ഉല്പത്തി 


ലോകത്തിന്‍െറ ആരംഭം 


ആദ്യ ദിവസം-പ്രകാശം 

ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 

ആദിയില്‍ ഭൂമി പൂര്‍ണ്ണമായും ശൂന്യമായിരു 
ന്നു. അതിന്മേല്‍ ഒന്നുമില്ലായിരുന്നു. സമുദ്ര 
ത്തിനു മീതെ ഇരുട്ടുമൂടുകയും ദൈവത്തിന്‍െറ 
ആത്മാവ്‌ ജലത്തിനു മീതേ ചലിക്കുകയും 
ചെയ്തിരുന്നു. 3അപ്പോള്‍ ദൈവം കല്ലിച്ചു, 
“പ്രകാശം ഉണ്ടാകട്ടെ!” ഉടനെ പ്രകാശം തിള 
ങ്ങി. 4ദൈവം പ്രകാശം കാണുകയും അത്‌ 
നന്നെന്നറിയുകയും ചെയ്തു. അനന്തരം 
ദൈവം പ്രകാശത്തെ ഇരുട്ടില്‍നിന്നും വേര്‍ 
തിരിച്ചു. ട്പകാശത്തിനു “പകല്‍” എന്നും 
ഇരുട്ടിനു “രാത്രി” എന്നും ദൈവം പേരിട്ടു. 

സന്ധ്യയും പ്രഭാതവുമായി. ഇതായിരുന്നു 
ആദ്യ ദിവസം. 


രണ്ടാം ദിവസം-ആകാശം 
“വെള്ളത്തെ രണ്ടായിത്തിരിക്കുന്ന വായു * 
ഉണ്ടാകട്ടെ!” എന്നു ദൈവം തുടര്‍ന്നു കല്ലിച്ചു. 
അങ്ങനെയവ൯ന്‍ വായുവിനെ സൃഷ്ടിച്ച്‌ ജല 
ത്തെ വേര്‍തിരിച്ചു. ജലം വായുവിനു മുകളിലും 
താഴെയുമായി തിരിഞ്ഞു. 8അന്തരീക്ഷത്തെ 
ദൈവം “ആകാശം” എന്നു വിളിച്ചു. 
സന്ധ്യയും പിന്നെ പ്രഭാതവുമായി. അതാ 
യിരുന്നു രണ്ടാം ദിവസം. 





മൂന്നാം ദിവസം-വരണ്ട കരയും 
സസ്യങ്ങളും 

അനന്തരം ദൈവം കല്ലിച്ചു, “ആകാശത്തിനു 
കീഴിലുള്ള ജലം ഒരിടത്ത്‌ ഒരുമിച്ചു കൂടി വരണ്ട 
കരയുണ്ടാകട്ടെ!” അതു സംഭവിച്ചു. 10വരണ്ട 
കരയെ “ഭൂമി” എന്നും ഒന്നിച്ചു കൂടിയ ജലത്തെ 
“കടല്‍ "എന്നും ദൈവം വിളിച്ചു. അതു നല്ല 
തെന്ന്‌ അവന്‍ കണ്ടു. 

വപിന്നീട്‌ ദൈവം കല്ലിച്ചു, “ഭൂമി പുല്ലിനെ 
യും ധാന്യച്ചെടികളെയും ഫലവ്ൃക്ഷങ്ങളെയും 
വളര്‍ത്തട്ടെ. ഓരോ ചെടിയും അതതിനന്‍െറ തരം 
വിത്ത്‌ ഉല്‍പ്പ്ാദിപ്പിക്കട്ടെ. ഈ ചെടികള്‍ ഭൂമി 
യില്‍ വളരട്ടെ.” അതു സംഭവിച്ചു. 12ഭൂമി പുല്ലും 
ധാന്യച്ചെടികളും മുളപ്പിച്ചു. വിത്തുകളോടു 
കൂടിയ കായ്കളുള്ള വൃക്ഷങ്ങളും വളര്‍ത്തി. 
എല്ലാ ചെടിയും അതാതിന്‍െറ വിത്തുകളെ 
സൃഷ്ടിച്ചു. അതും നല്ലതെന്നു ദൈവം കണ്ടു. 
13സന്ധ്യയായി, പ്രഭാതവുമായി. അതായി 
രുന്നു മൂന്നാം ദിവസം. 








നാലാം ദിവസം-സൂര്യ ചന്ദ്ര 
നക്ഷത്രങ്ങള്‍ 
14ദൈവം കല്ലിച്ചു, “ആകാശത്തു പ്രകാശങ്ങ 
ളൂണ്ടാകട്ടെ. അവ പകലും രാവും തമ്മില്‍ വേര്‍ 
പിരിക്കട്ടെ. ഈ പ്രകാശങ്ങളെ വിശിഷ്ട 





വായു എബ്രായ വാക്കിന്‌ “താലം” 
“താഴികക്കുടം” എന്നോ അര്‍ത്ഥം വരാം. 


എന്നോ 


സമ്മേളനങ്ങളുടെ ആരംഭത്തെ കുറിക്കാനുള്ള 
പ്രത്യേക അടയാളങ്ങളായും ഉപയോഗിക്കട്ടെ. 
ദിവസങ്ങളും വര്‍ഷങ്ങളും കുറിക്കാനും അവ 
ഉപയോഗിക്കട്ടെ. 1ടഭൂമിയിനേല്‍ പ്രകാശം ചൊ 
രിയുവാ൯ അവ ആകാശവിതാനത്തിലായിരി 
ക്കട്ടെ.” അങ്ങനെ സംഭവിച്ചു. 

16അങ്ങനെ ദൈവം രണ്ടു വലിയ ജ്യോതിസ്സു 
കള്‍ സൃഷ്ടിച്ചു. അവയില്‍ വലുതിനെ പകലി 
ന്‍െറ ഭരണം ഏല്പിച്ചു. ചെറിയ ജ്യോതിസ്സിനെ 
രാത്രിയുടെ ഭരണവും ഏല്ലിച്ചു. നക്ഷത്രങ്ങളെ 
യും ദൈവം സൃഷ്ടിച്ചു. 17ഭൂമിയുടെമേല്‍ തിള 
ങ്ങാന്‍ ദൈവം ഈ വെളിച്ചങ്ങളെ ആകാശത്തു 
സ്ഥാപിച്ചു. 1രാപകലുകളെ ഭരിക്കാനായി 
ദൈവം അവയെ ആകാശത്തു സ്ഥാപിച്ചു. ആ 
ജ്യോതിസ്സുകള്‍ ഇരുട്ടിനെയും വെളിച്ചത്തെയും 
വേര്‍തിരിച്ചു. അതു നല്ലതാണെന്നു ദൈവം 
കണ്ടു. 

19സന്ധ്യയും പിന്നെ പ്രഭാതവുമായി. അതാ 
യിരുന്നു നാലാം ദിവസം. 




















അഞ്ചാം ദിവസം-മത്സ്യവും പക്ഷികളും 

20അനന്തരം ദൈവം കല്ലിച്ചു, “വെള്ളത്തില്‍ 
അനേകം ജീവജാലങ്ങളുണ്ടാകട്ടെ. ഭൂമിക്കുമേല്‍ 
വായുവില്‍ പറന്നു നടക്കാന്‍ പക്ഷികളുമു 
ണ്ടാകട്ടെ.” 2അങ്ങനെ ദൈവം വലിയ കടല്‍ 
ജീവികളെ സൃഷ്ടിച്ചു.സമുദ്രത്തില്‍ ചലിക്കു 
ന്ന എല്ലാത്തരം ജീവജന്തുക്കളെയും ദൈവം 
സൃഷ്ടിച്ചു. ആകാശത്തു പറന്നുനടക്കുന്ന 
എല്ലാത്തരം പക്ഷികളെയും ദൈവം സൃഷ്ടിച്ചു. 
അതു നല്ലതെന്നു ദൈവം കണ്ടു. 

2ആ ജീവികളെ ദൈവം അനുഗ്രഹിച്ചു. 
അനേകം കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ച്‌ സമുദ്രങ്ങള്‍ 
നിറയ്ക്കാന്‍ ദൈവം അവരോടു കല്ലിച്ചു. കൂടു 
തല്‍ പക്ഷികളെ സൃഷ്ടിക്കാന്‍ ദൈവം കര 
യിലെ പക്ഷികളോടും കല്ലിച്ചു. 

2സന്ധ്യയും പിന്നെ പ്രഭാതവുമായി. 
അഞ്ചാം ദിവസം അങ്ങനെയായിരുന്നു. 








ആറാം ദിവസം-കരജീവികളും മനുഷ്യരും 

24അനന്തരം ദൈവം കല്ലിച്ചു, “പലയിനം 
ജീവജാലങ്ങളെ ഭൂമി ഉല്ലാദിപ്പിക്കട്ടെ. വിവി 
ധയിനം മൃഗങ്ങളുണ്ടാകട്ടെ. വലുതും ചെറുതു 
മായ മൃഗങ്ങളും ഇഴജന്തുക്കളും ഉണ്ടാകട്ടെ. ഈ 
മൃഗങ്ങളെല്ലാം കൂടുതല്‍ മൃഗങ്ങളെ സൃഷ്ടിക്ക 
ട്ടെ.” അങ്ങനെയെല്ലാം സംഭവിക്കുകയും ചെ 
യ്തു. അങ്ങനെ ദൈവം എല്ലാത്തരം മൃഗങ്ങ 
ളെയും സൃഷ്ടിച്ചു. കാട്ടുമുഗങ്ങളെയും വളര്‍ 
ത്തു മൃഗങ്ങളെയും എല്ലാവിധ ചെറു ഇഴജന്തു 
ക്കളെയും ദൈവം സൃഷ്ടിച്ചു. അതു നല്ലത്‌ 
എന്നു ദൈവം കണ്ടു. 

26അനന്തരം ദൈവം കല്ലിച്ചു, “ഇനി നമുക്കു 
മനുഷ്യനെ സൃഷ്ടിക്കാം. നമ്മുടെ തന്നെ പകര്‍ 
പ്പായിട്ട നമുക്കു മനുഷ്യനെ സൃഷ്ടിക്കാം. മനു 
വയര്‍ നമ്മെപ്പോലെയായിരിക്കണം. കടലിലെ 
മുഴുവന്‍ മത്്യങ്ങളെയും ആകാശത്തിലെ പറ 








ഉല്പത്തി 1:27-2:23 


വകളെയും അവര്‍ ഭരിക്കും. ചെറുതും വലുതു 
മായ എല്ലാ മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും 
അവര്‍ ഭരിക്കും.” 

27അതിനാല്‍ ദൈവം തന്റെ ഛായയില്‍ 
മനുഷ്യരെ സൃഷ്ടിച്ചു. തന്‍െറ തന്നെ പകര്‍ 
പ്പായി ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചു. ആണും 
പെണ്ണൂമായിട്ടാണ്‌ ദൈവം അവരെ സൃഷ്ടി 
ച്ചത്‌. ദൈവം അവരെ അനുഗ്രഹിച്ചു. ദൈവം 
അവരോടു കല്ലിച്ചു, “കൂടുതല്‍ കൂട്ടികളുണ്ടാ 
കട്ടെ. ഭൂമിയെ നിറച്ച്‌ അതിന്‍െറ നിയന്ത്ര 
ണം ഏറ്റെടുക്കുക. കടലിലെ മത്സ്യങ്ങളുടെമേ 
ലും ആകാശത്തിലെ പറവകളുടെമേലും 
നിങ്ങള്‍ ഭരണം നടത്തുക. ഭൂമിയിലൂടെ ചലി 
ക്കുന്ന എല്ലാ ജീവജാലങ്ങളെയും ഭരിക്കുക.” 

ദെവം കല്പിച്ചു, “ധാന്യം ഉല്ലാദിപ്പിക്കുന്ന 
എല്ലാ സസ്യങ്ങളും കൂടാതെ പഴം ഉപ്പാദിപ്പി 
ക്കുന്ന എല്ലാ വൃക്ഷങ്ങളും ഞാന്‍ നിങ്ങള്‍ക്കു 
നല്‍കുന്നു. ആ മരങ്ങള്‍ വിത്തുകളുള്ള ഫലം 
ഉണ്ടാക്കും. ആ ഫലങ്ങളും ധാന്യങ്ങളും നിങ്ങ 
ള്‍ക്കൂ ഭക്ഷണമായിരിക്കട്ടെ. 3%എല്ലാ പച്ചചെടി 
കളെയും ഞാന്‍ മൃഗങ്ങള്‍ക്കു നല്‍കുന്നു. ആ 
ചെടികള്‍ അവയ്ക്കു ഭക്ഷണമായിരിക്കട്ടെ. 
ഭൂമിയിലെ എല്ലാ മൃഗങ്ങളും ആകാശത്തിലെ 
പറവകളും ഇഴജന്തുക്കളും ആ ഭക്ഷണം തിന്നും.” 
അതെല്ലാം സംഭവിക്കുകയും ചെയ്തു. 31താന്‍ 
സൃഷ്ടിച്ച എല്ലാറ്റിനെയും ദൈവം നോക്കി. 
ഓരോന്നും നന്നെന്ന്‌ ദൈവം കാണുകയും 
ചെയ്തു. 

സന്ധ്യയും പ്രഭാതവുമായി. ആറാം ദിവസം 
അങ്ങനെയായിരുന്നു. 





ഏഴാം ദിവസം-വിശ്രമം 

അങ്ങനെ ആകാശവും ഭൂമിയും അതിലുള്ള 

എല്ലാം സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞു. 2ദൈവം 
താന്‍ ചെയ്തുവന്ന പ്രവൃത്തി പൂര്‍ത്തീകരിച്ചു. 
ഏഴാം ദിവസം ദൈവം തന്‍െറ പ്രവൃത്തിയില്‍ 
നിന്നും വിരമിച്ച്‌ വിശ്രമിച്ചു. 3ഏഴാം ദിവസ 
ത്തെ ദൈവം അനുഗ്രഹിച്ച്‌ ഒരു വിശുദ്ധദിന 
മാക്കി. ആ ദിവസത്തെ ദൈവം ഒരു വിശേ 
ഷദിനമാക്കി മാറ്റി. കാരണം, ലോകത്തെ 
സൃഷ്ടിക്കുന്ന എല്ലാ പ്രവൃത്തികളില്‍നിന്നും ആ 
ദിവസം അവന്‍ വിശ്രമിച്ചു. 





മനുഷ്യവംശത്തിന്‍െറ ഉല്പത്തി 
4ആകാശത്തിന്‍െറയും ഭൂമിയുടെയും ചരിത്രം 
ഇതാണ്‌. ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടി 
ച്ചകാലത്തെ സംഭവങ്ങളുടെ കഥയാണിത്‌. ട്ടൂ 
മിയില്‍ ഒരു ചെടിയും ഉണ്ടായിരുന്നില്ല. വയലു 
കളില്‍ ഒന്നും വളര്‍ന്നിരുന്നുമില്ല. എന്തുകൊ 
ണ്ടെന്നാല്‍ യഹോവ അതുവരെ ഭൂമിയില്‍ മഴ 
പെയ്യിച്ചിരുന്നില്ല. സസ്യങ്ങളെ പരിപാലി 





ഏദെന്‍ തോട്ടത്തില്‍ ആക്കി. “യഹോവയായ 
ദൈവം മനോഹരമായ എല്ലാ മരങ്ങളെയും 
ഭക്ഷണത്തിനു കൊള്ളാവുന്ന എല്ലാ മരങ്ങ 
ളെയും ആ തോട്ടത്തില്‍ വളര്‍ത്തി. തോട്ട 
ത്തിന്‍റെ നടുവില്‍ യഹോവയായ ദൈവം 
ജീവന്‍െറ വൃക്ഷവും നന്മതിന്മകളെലപ്ഛറ്റിയുള്ള 
അറിവിന്‍െറ വൃക്ഷവും സൃഷ്ടിച്ചു. 

10ഏദെനില്‍നിന്നും ഒഴുകിയ ഒരു നദി ആ 
തോട്ടത്തില്‍ ജലം പകര്‍ന്നു. പിന്നീട്‌ അത്‌ 
നാലു ചെറിയ നദികളായി വേര്‍പിരിഞ്ഞു. 
ആദ്യത്തെ കൈവഴി പീശോന്‍ എന്നറിയ 
പ്പെട്ടു. ആ നദി ഹവീലാരാജ്യത്തെ മുഴുവനും 
ചുറ്റിയൊഴുകി. 12(ആ രാജ്യത്ത്‌ തനിസ്വര്‍ണ്ണൂ 
മുണ്ടായിരുന്നു. കൂടാതെ ആ സ്വര്‍ണ്ണം നല്പതുമാ 
യിരുന്നു. ഗുല്‍ഗുലുവും ഗോമേദകവും അവി 
ടെയുണ്ട്‌.) 13രണ്ടാമത്തെ നദിയുടെ പേര്‍ ഗീ 
ഹോന്‍ എന്നായിരുന്നു. അത്‌ എത്യോപ്യാ 
എന്ന രാജ്യത്തെയാകെ ചുറ്റിയൊഴുകുന്നു. 
1മൂുന്നാമത്തെ നദിയുടെ പേര്‌ ടൈഗ്രീസ്‌ 
എന്നായിരുന്നു. അത്‌ അശ്ശൂരിനു കിഴക്കുകൂടി 
ഒഴുകി. നാലാമത്തെ നദി യൂഫ്രട്ടീസ്‌ ആയി 
രുന്നു. 

തോട്ടത്തെ സൂക്ഷിക്കാനും മണ്ണില്‍ വേല 
യെടുക്കാനുമാണ്‌ യഹോവയായ ദൈവം ആ 
മനുഷ്യനെ തോട്ടത്തില്‍ നിയോഗിച്ചത്‌. 16യ 
ഹോവയായ ദൈവം അയാള്‍ക്ക്‌ ഈ കല്പന 
യും നല്‍കി. യഹോവയായ ദൈവം കല്ലിച്ചു, 
“ഈ തോട്ടത്തില്‍ ഏതു മരത്തില്‍നിന്നും നിന 
ക്കു തിന്നാം. 17എന്നാല്‍ നന്മതിന്മകളുടെ അറി 
വിന്‍െറ വൃക്ഷത്തില്‍നിന്നും തിന്നരുത്‌. ആ വ്വ 
ക്ഷത്തിന്‍െറ ഫലം തിന്നുന്ന ദിവസം നീ മരി 
ക്കും!” 








ആദ്യത്തെ സ്ത്രീ 

18അനന്തരം യഹോവയായ ദൈവം പറ 
ഞ്ഞു, “മനുഷ്യന്‍ ഏകനായിരിക്കുന്നത്‌ അത്ര 
നന്നല്ല. അവനെ സഹായിക്കാന്‍ അവനെപ്പോ 
ലെതന്നെ ഒരാളെ ഞാന്‍ സൃഷ്ടിക്കും.” 

19യഹോവയായ ദൈവം നിലത്തുനിന്നും 
പൊടിയെടുത്ത്‌ എല്ലാ മൃഗങ്ങളെയും ആകാശ 
ത്തിലെ എല്ലാ പക്ഷികളെയും ഉണ്ടാക്കി. 
യഹോവയായ ദൈവം അവയെ എല്ലാം മനു 
ഷനു മുമ്പില്‍ കൊണ്ടുവരികയും മനുഷ്യന്‍ 
അവയ്ക്കെല്ലാം പേരിടുകയും ചെയ്തു. 20മനു 
ഷ്യന്‍ എല്ലാ വളര്‍ത്തു മൃഗങ്ങള്‍ക്കും ആകാശ 
ത്തിലെ പക്ഷികള്‍ക്കും എല്ലാ കാട്ടുമൃഗങ്ങ 
ള്‍ക്കും പേരിട്ടു. അനേകം മൃഗങ്ങളെയും പക്ഷിക 
ളെയും മനുഷ്യന്‍ കണ്ടുവെങ്കിലും അതിലൊ 
ന്നിനെയും തന്‍െറ ഉത്തമ സഹായിയായി 
കാണാന്‍ അവനു കഴിഞ്ഞില്ല. 22അതുകൊണ്ട്‌ 
യഹോവയായ ദൈവം മനുഷ്യനെ ഗാഡനിദ്ര 
യിലാഴ്ത്തി. അയാള്‍ ഉറക്കമായിരുന്നപ്പോള്‍ 








ക്കാന്‍ മനുഷ്യനുമുണ്ടായില്ല. എന്നാല്‍ ഭൂമി 
യില്‍നിന്ന്‌ ഒരു മൂടല്‍ മഞ്ഞുയര്‍ന്ന്‌ എല്ലായി 
ടവും ജലം* തളിച്ചു. 

"അനന്തരം യഹോവയായ ദൈവം ഭൂമിയില്‍ 
നിന്നും പൊടിയെടുത്ത്‌ ഒരു മനുഷ്യനെ സൃഷ്ടി 
ച്ചു. പിന്നീട യഹോവ ആ മനുഷ്യന്‍െറ മൂക്കി 
ലൂടെ പ്രാണവായു ഈതിവിട്ടപ്പോള്‍ അയാള്‍ 
ജീവനുള്ളവനായിത്തീര്‍ന്നു. &അനന്തരം യഹോ 
വയായ ദൈവം കിഴക്കുള്ള ഏദെന്‍ എന്ന സ്ഥ 
ലത്ത്‌ ഒരു പൂന്തോട്ടം നിര്‍മ്മിച്ചു. താന്‍ സ്പ 
ഷ്ടിച്ച മനുഷ്യനെ യഹോവയായ ദൈവം 











ജലം മൂടല്‍ മഞ്ഞ്‌. 





യഹോവയായ ദൈവം അവനില്‍ നിന്നൊരു 
വാരിയെല്ല്‌ ഉരിയെടുത്തു. മനുഷ്യന്‍െറ വാരി 
യെല്പ്‌ എടുത്ത ചര്‍മ്മഭാഗം മൂടുകയും ചെയ്തു. 
മാഒരു സ്ത്രീയെ സൃഷ്ടിക്കാന്‍ യഹോവയായ 
ദൈവം ആ വാരിയെല്ല്‌ ഉപയോഗിച്ചു. അന 
ന്തരം സ്ത്രീയെ മനുഷ്യന്‍െറ അടുത്തേക്കു 
കൊണ്ടുവന്നു. 22ആ മനുഷ്യന്‍ പറഞ്ഞു, 

“അവസാനം എന്നെപ്പോലൊരാശ! അവ 
ളുടെ അസ്ഥികള്‍ എന്‍െറ അസ്ഥികളില്‍നിന്ന്‌; 
അവളുടെ ശരീരം എന്‍െറ ശരീരത്തില്‍നിന്ന്‌; 
നരനില്‍ നിന്നെടുക്കപ്പെട്ടതിനാറാല്‍ അവളെ 
ഞാന്‍ നാരിയെന്നു വിളിക്കും.” 


24അതിനാലാണ്‌ ഒരു പുരുഷന്‍ മാതാപിതാ 
ക്കളില്‍ നിന്നു വേര്‍പിരിഞ്ഞ്‌ തന്‍െറ ഭാര്യ 
യോടു ചേരുന്നത്‌. അങ്ങനെ രണ്ടുപേര്‍ ഒന്നാ 
യിത്തീരുന്നു. 

പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നുവെ 
ങ്കിലും അവര്‍ക്കു ലജ്ജയുണ്ടായില്ല. 





പാപത്തിന്‍െറ ആരംഭം 

യഹോവയായ ദൈവം സൃഷ്ടിച്ച കാട്ടു 

മൃഗങ്ങളില്‍ ഏറ്റവും കാശലം സര്‍പ്പത്തിനാ 
യിരുന്നു. സ്ത്രീയെ കുരുക്കാന്‍ അത്‌ ആഗ്രഹി 
ച്ചു. സര്‍പ്പം സ്ത്രീയോടു ചോദിച്ചു, “സ്ത്രീ 
യേ, ഈ തോടുത്തിലുള്ള ഒറ്റ മരത്തിലെ പഴവും 
തിന്നരുതെന്ന്‌ ദൈവം നിങ്ങളോടു യഥാര്‍ത്ഥ 
ത്തില്‍ പറഞ്ഞിട്ടുണ്ടോ?” 

സ്ത്രീ സര്‍പ്പത്തോടു മറുപടി പറഞ്ഞു, 
“ഇല്ല! ദൈവം അങ്ങനെ പറഞ്ഞിട്ടില്ല. തോട്ട 
ത്തിലെ മരങ്ങളില്‍നിന്നെല്ലാം ഞങ്ങള്‍ക്ക്‌ പഴം 
തിന്നാം. “ഒരു മരത്തിലേതു മാത്രം തിന്നരുതെന്നു 
പറഞ്ഞിട്ടുണ്ട്‌. ദൈവം ഞങ്ങളോട്‌ ഇങ്ങനെ 
യാണു പറഞ്ഞത്‌, 'തോട്ടത്തിന്‍െറ നടുക്കു നില്‍ 
ക്കുന്ന മരത്തിലെ പഴം നിങ്ങള്‍ തിന്നരുത്‌. 
ആ മരത്തില്‍ നിങ്ങള്‍ തൊടുകപോലും ചെയ്യ 
രുത്‌. അല്ലാത്ത പക്ഷം മരണമായിരിക്കും നിങ്ങ 
ള്‍ക്കു സംഭവിക്കുക.” 

4എന്നാല്‍ സര്‍പ്പം സ്ത്രീയോടു പറഞ്ഞു, 
“നിങ്ങള്‍ മരിക്കില്ല. 5ആ മരത്തിന്‍െറ പഴം 
നിങ്ങള്‍ തിന്നാല്‍ നന്മതിന്മകളെക്കുറിച്ചുള്ള 
അറിവു നിങ്ങള്‍ക്കുണ്ടാകുമെന്നും നിങ്ങള്‍ ദൈ 
വത്തെപ്പോലെ തന്നെ ആയിത്തീരുമെന്നും 
ദൈവം അറിയുന്നു!” 

ആ മരം വളരെ മനോഹരമാണെന്നവള്‍ 
കണ്ടു. പഴവും തിന്നാന്‍ വളരെ നല്ലതെന്ന്‌ 
അവള്‍ കണ്ടു. മരം തനിക്ക്‌ അറിവ്‌ നല്‍കുമെന്ന 
അറിവ്‌ അവളെ ജിജ്ഞാസുവുമാക്കി. അതി 
നാല്‍ അവള്‍ മരത്തില്‍നിന്നും പഴം പറിച്ചു 








ഉല്പത്തി 2:24-3:23 


രുതെന്നു ഞാന്‍ നിങ്ങളോടു പറഞ്ഞിരുന്നി 
ല്ലേ” മനുഷ്യന്‍ പറഞ്ഞു, “എനിക്കായി അങ്ങ്‌ 
സൃഷ്ടിച്ച സ്ത്രീയാണ്‌ എനിക്ക്‌ ആ കനി 
തന്നത്‌. ഞാനതു തിന്നുകയും ചെയ്തു.” 

13അപ്പോള്‍ യഹോവയായ ദൈവം സ്ത്രീ 
യോടു ചോദിച്ചു, “നീ എന്താണ്‌ ചെയ്തത്‌?” 

സ്ത്രീ പറഞ്ഞു, “സര്‍പ്പം എന്നെ വഞ്ചി 
ച്ചു. അവന്‍ എന്നെ പ്രലോഭിപ്പിക്കുകയും 
ഞാന്‍ കനി തിന്നുകയും ചെയ്തു.” 

14അതിനാല്‍ യഹോവയായ ദൈവം സര്‍പ്പ 
ത്തോടു പറഞ്ഞു, 

“വളരെ ദുഷിച്ച നിന്‍റെ ഈ പ്രവൃത്തികള്‍ 
മൂലം നിനക്കു ദോഷങ്ങളുണ്ടാകട്ടെ. മറ്റെല്ലാ 
മൃഗങ്ങളെക്കാളും നിനക്കു ദുരിതമുണ്ടാകട്ടെ. നീ 
നിന്‍റെ വയറുകൊണ്ട്‌ ഇഴഞ്ഞു നടക്കുകയും 
ജീവിതകാലം മുഴുവനും പൊടി തിന്നുകയും 


ചെയ്യട്ടെ. നിന്നെയും സ്ത്രീയെയും ഞാന്‍ 
കടുത്ത ശത്രുക്കളാക്കും. അവളുടെ സന്തതിയും 
നിന്‍െറ സന്തതിയും ശത്രുക്കളായിരിക്കും. 


അവളുടെ മകന്‍െറ കാലില്‍ നീ കടിക്കും. 
പക്ഷേ അവന്‍ നിന്‍െറ തല തകര്‍ക്കും.” 

16അനന്തരം, യഹോവയായ ദൈവം സ്ത്രീ 
യോടു പറഞ്ഞു, 

“നീ ഗര്‍ഭിണിയാകുമ്പോള്‍ നിനക്കു ഞാന്‍ 
കൂടുതല്‍ പ്രശ്നങ്ങളുണ്ടാക്കും. പ്രസവിക്കൂ 
മ്പോള്‍ നിനക്ക്‌ വളരെ വേദനയുണ്ടാകും. നീ 
നിനെ ഭര്‍ത്താവിനെ വളരെ കാമിക്കും. 
എങ്കിലും അവന്‍ നിന്നെ ഭരിക്കും.” 

പിന്നീട്‌, യഹോവയായ ദൈവം 
നോടു പറഞ്ഞു, 

“ആ മരത്തില്‍നിന്നും തിന്നരുതെന്ന്‌ ഞാന്‍ 
നിന്നോടു കല്പിച്ചിരുന്നു. എന്നാല്‍ നീ നിന്‍െറ 
ഭാര്യയുടെ പ്രേരണയ്ക്കു വഴങ്ങി അതു തിന്നു. 
അതിനാല്‍ നീ നിമിത്തം ഭൂമിയെ ഞാന്‍ 
ശപിക്കും. ഭൂമിയില്‍നിന്ന്‌ ആഹാരം കിട്ടാന്‍ 
നിന്‍െറ ജീവിതകാലമാകെ നിനക്ക്‌ കഠിനാ 
ദ്ധവാനം ചെയ്യേണ്ടിവരും. 





പുരുഷ 





തിന്നു. അടുത്തുണ്ടായിരുന്ന തന്‍െറ ഭര്‍ത്താ 
വിന്‌ അവള്‍ പഴം നല്‍കുകയും അയാള്‍ അതു 
തിന്നുകയും ചെയ്തു. 

അനന്തരം സ്ത്രീയ്ക്കും പുരുഷനും മാറ്റം 
സംഭവിച്ചു. അവരുടെ കണ്ണുകള്‍ തുറക്ക 
ടുതുപോലെയും എല്ലാം വ്യത്യസ്തമായ 
കാണുമ്പോലയുമായിരുന്നു അത്‌. തങ്ങള്‍ക്കു 
വസ്ത്രമിപ്പെന്നും തങ്ങള്‍ നഗ്നരാണെന്നും 
അവര്‍ തിരിച്ചറിഞ്ഞു. അതിനാലവര്‍ ഏതാനും 
അത്തിയിലകള്‍ തുന്നിച്ചേര്‍ത്ത്‌ വസ്ത്രമായി 
ധരിച്ചു. 

ദിവസത്തിന്‍റെ തണുത്ത പകുതിയില്‍ 
യഹോവയായ ദൈവം തോട്ടത്തിലൂടെ നടക്കു 
കയായിരുന്നു. സ്ത്രീയും പുരുഷനും അവന്‍െറ 
ശബ്ദം കേള്‍ക്കുകയും തോട്ടത്തിലെ മരങ്ങള്‍ 
ക്കിടയില്‍ ഒളിക്കുകയും ചെയ്തു. യഹോവ 
യായ ദൈവം മനുഷ്യനെ വിളിച്ചു ചോദിച്ചു, 
“നീ എവിടെയാണ്‌?” 

10അയാള്‍ മറുപടി പറഞ്ഞു, “തോട്ടത്തി 
ലൂടെ അങ്ങ്‌ നടക്കുന്ന ശബ്ദം കേട്ടു ഞാന്‍ 
ഭയന്നു. നഗ്നനായതിനാല്‍ ഞാന്‍ ഒളിച്ച 
താണ്‌.” 

യഹോവയായ ദൈവം അയാളോടു പറ 
ഞ്ഞു, “നീ നഗ്നനാണെന്നു നിന്നോടാരു പറ 
ഞ്ഞു? എന്താണു നിനക്കു ലജ്ജയുണ്ടാക്കിയത്‌? 
നീ ആ വിശേഷപ്പെട്ട മരത്തില്‍നിന്നും കനി 
തിന്നുവോ? ആ മരത്തില്‍നിന്നും ഒന്നും തിന്ന 





ഭൂമി നിനക്കായി മുള്ളും കാരയും മുളപ്പി 
ക്കും. വയലുകളില്‍ കാടുപോലെ വളരുന്ന 
സസ്യങ്ങള്‍ നീ ഭക്ഷിക്കും. * 

19നിന്‍െറെ മുഖം വിയര്‍ക്കുവോളം നിന്‍െറ 
ഭക്ഷണത്തിനുവേണ്ടി നീ അദ്ധ്വാനിക്കും. മര 
ണം വരെ നീ കഠിനാദ്ധ്വാനം ചെയ്യും. നീ 
വീണ്ടും പൊടിയായിത്തീരും. പൊടിയില്‍ 
നിന്നാണല്ലോ ഞാന്‍ നിന്നെ സൃഷ്ടിച്ചത്‌. നീ 
മരിക്കുമ്പോള്‍ വീണ്ടും പൊടിയായിത്തീരും.” 

20ആദാം തന്‍െറ ഭാര്യയ്ക്കു ഹവ്വാ എന്നു 
പേരിട്ടു. എക്കാലവും ജീവിച്ച എല്ലാവരുടേയും 
മാതാവായതുകൊണ്ടാണ്‌ ആദാം ആ പേര്‍ 
ഹവ്വയ്ക്കു നല്‍കിയത്‌. 

യഹോവയായ ദൈവം മൃഗത്തിന്‍റെ തോ 
ലുകൊണ്ട്‌ ആ മനുഷ്യനും അയാളുടെ ഭാര്യ 
യ്ക്കും വസ്ത്രങ്ങളുണ്ടാക്കി. അനന്തരം അവന്‍ 
അവരെ ആ വസ്ത്രങ്ങള്‍ ധരിപ്പിച്ചു. 

2യഹോവയായ ദൈവം പറഞ്ഞു, “ഇതാ 
മനുഷ്യന്‍ നമ്മെപ്പോലെയായിരിക്കുന്നു. അവ 
Se നന്മതിന്മകളെപ്പറ്റിയുള്ള അറിവു 
ണ്ടായിരിക്കുന്നു. അവന്‍ ജീവന്‍െറ വൃക്ഷത്തില്‍ 
നിന്നും പഴം പറിച്ചെടുക്കാനിടയുണ്ട്‌. അവന്‍ 
ആ പഴം തിന്നാല്‍ അവനു നിത്യജീവന്‍ ഉണ്ടാ 
കും.” 

23അതിനാല്‍ യഹോവയായ ദൈവം അയാ 
ളെ ഏഎദെ൯തോട്ടത്തില്‍നിന്നും പുറത്താക്കി. 














ഭൂമി ... ഭക്ഷിക്കും ഉല്പ. 1:28-29. 


ഉല്പത്തി 3:24-4:23 


പുറത്തു പോകുവാന്‍ നിര്‍ബന്ധിതനായ ആദാ 
മിനു താന്‍ ഉണ്ടാക്കപ്പെട്ട മണ്ണില്‍ അദ്ധ്വാനം 
ചെയ്യേണ്ടിവന്നു. 4്യഹോവയായ ദൈവം മനു 
ഷ്ൃയനെ തോട്ടത്തില്‍നിന്നും പൂറത്താക്കി. അന 
ന്തരം അവന്‍ തോട്ടം സംരക്ഷിക്കേണ്ടതിന്‌ കെരു 
ബുമാലാഖമാരെ* തോട്ടത്തിന്റെ കവാടത്തി 
ങ്കല്‍ നിര്‍ത്തി. തീ കൊണ്ടുള്ള ഒരു വാളും 
അവന്‍ അവിടെ വച്ചു. തോട്ടത്തിനു ചുറ്റും 
ആ വാള്‍ ചുഴറ്റപ്പെട്ടിരുന്നു. കൂടാതെ ജീവന്‍െറ 
വൃക്ഷത്തിലേക്കുള്ള വഴിയിലും ആ വാള്‍ ചുഴറ്റ 
പ്പെട്ടിരുന്നു. 


ആദ്യത്തെ കുടുംബം 
ആദാമും ഭാര്യ ഹവ്വയും ലൈംഗികബന്ധ 
ത്തിലേര്‍പ്പെടുകയും ഹവ്വാ ഒരു കുഞ്ഞിനെ 
പ്രസവിക്കുകയും ചെയ്തു. കുട്ടിക്ക്‌ കയീന്‍ 
എന്നു പേരിട്ടു. ഹവ്വാ പറഞ്ഞു, “യഹോവ 
യുടെ സഹായത്താല്‍ ഞാനൊരു മനുഷ്യനെ 
സൃഷ്ടിച്ചു!” 
2അതിനു ശേഷം ഹവ്വാ മറ്റൊരുകുട്ടിക്കു ജന്മ 
മരുളി. അത്‌ കയീന്റെ സഹോദരന്‍ ഹാബെ 
ലായിരുന്നു. ഹാബെല്‍ ഒരു ഇടയനും കയീന്‍ 
ഒരു കര്‍ഷകനുമായിത്തീര്‍ന്നു. 

















ആദ്യത്തെ കൊലപാതകം 

3ക്കകായ്ത്തുകാലമായപ്പോള്‍ കയീന്‍ 
യഹോവയ്ക്കായി ചില സമ്മാനങ്ങള്‍ കൊണ്ടു 
വന്നു. അവന്‍ കൃഷി ചെയ്തുണ്ടാക്കിയ കുറച്ചു 
പഴങ്ങളും ധാന്യങ്ങളും അവന്‍ കൊണ്ടുവന്നു. 
എന്നാല്‍ ഹാബെല്‍ തന്‍െറ കാലിക്കൂട്ടത്തില്‍ 
നിന്നും ഒരാടിനെയാണു കൊണ്ടുവന്നത്‌. 
തന്‍െറ ഏറ്റവും നല്ല ആട്ടികുട്ടിയുടെ ഏറ്റവും 
നല്പഭാഗം ഹാബെല്‍ കൊണ്ടുവന്നു. * 

യഹോവ ഹാബെലിനെയും അവന്‍െറ വഴി 
പാടിനെയും സ്വീകരിച്ചു. “എന്നാല്‍ കയീ 
നെയും അവന്‍െറ വഴിപാടിനെയും യഹോവ 
സ്വീകരിച്ചില്ല. കയീന്‍ അതില്‍ വളരെ ദു:ഖി 
യ്ക്കുകയും വളരെ കോപാകുലനാകുകയും 
ചെയ്തു. യഹോവ കയീനോടു ചോദിച്ചു, 
“നീയെന്താണിത്ര കോപിക്കുന്നത്‌? എന്താണു 
നിന്‍െറ മുഖം മ്ളാനമായിരിക്കുന്നത്‌? 7നീ നന്മ 
ചെയ്താല്‍ എന്‍െറ മുമ്പില്‍ നീ നല്ലവനായി 
രിക്കും. അപ്പോള്‍ ഞാന്‍ നിന്നെ സ്വീകരിക്കും. 
എന്നാല്‍ നീ തിന്മ ചെയ്താല്‍ ആ പാപം 
നിന്‍െറ ജീവിതത്തില്‍ നിറയും. പാപം നിന്നെ 
നിയന്ത്രിക്കാന്‍ ശ്രമിക്കും. പക്ഷേ ആ പാപ 
ത്തെ നീ നിയന്ത്രിക്കണം.” * 

&്കയീ൯ന്‍ തന്‍റ സഹോദരന്‍ ഹബെലി 
നോടു പറഞ്ഞു, “നമുക്കു വയലിലേക്കു 
പോകാം.” കയീനും ഹാബെലും വയലിലേക്കി 
റങ്ങി. പെട്ടെന്ന്‌ കയീന്‍ തന്‍െറ സഹോദര 
നായ ഹാബെലിനെ ആക്രമിച്ചുകൊന്നു. 

പിന്നീട്‌ യഹോവ കയീനോടു ചോദിച്ചു, 
“നിന്‍െറ അനുജന്‍ ഹാബെല്‍ എവിടെ?” 

















കെരുബുമാലാഖമാര്‍ ദൈവത്തിന്‍െറ വിശിഷ്ടദൂത 
ന്മാര്‍. ഈ ദൂതന്മാരുടെ പ്രതിമകള്‍ കരാറിന്‍െറ 
പേടകത്തിന്മേലുണ്ടായിരുന്നു. 


തന്‍െറ ... കൊണ്ടുവന്നു “തന്‍െറ ആദ്യജാതരായ 
ചെമ്മരിയാടുകളില്‍ ചിലതിനെ, പ്രത്യേകിച്‌ 
അവയുടെ കൊഴുപ്പ്‌ ഹാബേല്‍ കൊണ്ടുവന്നു” 
എന്നര്‍ത്ഥം. 





എന്നാല്‍ ... നിയന്ത്രിക്കണം “പക്ഷേ നീ നന്മ ചെയ്യു 
ന്നില്ലെങ്കില്‍ പാപം നിന്‍െറ വാതില്‍ക്കല്‍ പതിയിരി 
ക്കുന്നു. നിന്നെ തേടിയാണതു വന്നിരിക്കുന്നത്‌. 
പക്ഷേ നീയതിനന്‍െറ മേല്‍ ഭരിക്കണം.” 





കയീന്‍ പറഞ്ഞു, “എനിക്കറിയില്ല. എന്‍െറ 
സഹോദരനെ നോക്കുന്നതും സംരക്ഷിക്കുന്നതും 
എന്‍െറ പണിയാണോ?” 1അപ്പോള്‍ യഹോവ 
പറഞ്ഞു, “നീയെന്താണു ചെയ്തത്‌? നീ 
നിന്‍റെ സഹോദരനെ കൊന്നു! അവന്‍െറ 
രക്തം നിലത്തുനിന്നും എന്നോടു നിലവിളി 
ക്കുന്ന ഒരു ശബ്ദം പോലെയായിരുന്നു. 1നീ 
നിനെ സഹോദരനെ കൊന്നു. നിന്‍െറ 
കയ്യില്‍നിന്നും നിന്‍റെ സഹോദരന്‍െറ രക്തം 
സ്വീകരിക്കാന്‍ ഭൂമി വായ്‌ പിളര്‍ന്നു. അതിനാ 
ലിപ്പോള്‍, ഞാന്‍ ഈ ഭൂമിക്ക്‌ ദുരിതങ്ങള്‍ നല്‍ 
കുന്നു. 12മുമ്പ്‌ നീ വിതയ്ക്കുകയും നിന്‍െറ 
ചെടികള്‍ നന്നായി വളരുകയും ചെയ്തു. 
എന്നാലിപ്പോള്‍ നീ വിതച്ചാല്‍ ഭൂമി നിന്‍െറ 
വിത്തിനെ വളരാന്‍ സഹായിക്കയില്ല. ഭൂമി 
യില്‍ നിനക്കൊരു വസതിയുണ്ടാവില്ല. ഓരോ 
രോ സ്ഥലങ്ങളിലേക്കു നീ അലഞ്ഞുതിരിയും.” 

13അപ്പോള്‍ കയീന്‍ പറഞ്ഞു, “ഈ ശിക്ഷ 
എനിക്കു താങ്ങാനാവുന്നതിലൂമധികമാണ്‌! 
14നീയിതാ എന്‍െറ ഭൂമി വിട്ടുപോകാനെന്നെ 
നിര്‍ബന്ധിക്കുന്നു. ഇപ്പോള്‍ എനിക്കു നിന്നെ 
കാണാനോ നിന്‍െറ സമീപത്തായിരിക്കാനോ 
കഴികയില്ല! ഞാന്‍ വീടില്ലാത്തവനാകും! ഭൂമി 
യിലെമ്പാടും ഞാന്‍ അലഞ്ഞുതിരിയേണ്ടി 
വരും. എന്നെ കാണുന്നവര്‍ എന്നെ കൊല്ലും.” 

1അപ്പോള്‍ യഹോവ കയീനോടു പറഞ്ഞു, 
“അങ്ങനെ സംഭവിക്കാന്‍ ഞാനനുവദിക്കയില്ല! 
ആരെങ്കിലും നിന്നെ കൊന്നാല്‍, കയീന്‍, 
അയാളെ ഞാന്‍ വളരെ കൂടുതല്‍ ശിക്ഷിക്കും.” 
അനന്തരം യഹോവ കയീന്‍െറമേല്‍ ഒരടയാള 
മിട്ടു. ആരും അവനെ കൊല്ലാതിരിക്കാനുള്ള 
അടയാളമായിരുന്നു അത്‌. 





കയീന്‍െറ വംശം 

കയീന്‍ യഹോവയില്‍നിന്നും ദൂരേക്കു 
പോയി. ഏദെനു കിഴക്കുള്ള നോദ്‌ ദേശത്ത്‌ 
അവന്‍ തനിക്കായി ഒരു വീടുണ്ടാക്കി. 

17കയീന്‍ തന്‍െറ ഭാര്യയുമായി ഇണചേരുക 
യും അവള്‍ ഹാനോക്കിനെ പ്രസവിക്കുകയും 
ചെയ്തു. കയീന്‍ ഒരു നഗരം പണിയുകയും 
ആ നഗരത്തിന്‌ തന്‍െറ പുത്രനായ ഹാനോ 
ക്കിന്‍െറ പേരു നല്‍കുകയും ചെയ്തു. 

18ററാനോക്കിന്‌ ഈരാദ്‌ എന്ന പുത്രന്‍ ജനി 
ച്ചു. ഈരാദിന്‌ മെഹൂയയേല്‍ എന്ന പുത്രനു 
ണ്ടായി. മെഹൂയയേലിന്‌ മെഥൂശയേല്‍ 
എന്നൊരു പുത്രനുമുണ്ടായി. മെഥുശയേലിന്‌ 
ലാമെക്‌ ജനിച്ചു. 

19ലാമെക്‌ രണ്ടു സ്ത്രീകളെ വിവാഹം കഴി 
ച്ചു. ആദ്ൃത്തവള്‍ ആദാ; രണ്ടാമത്തവള്‍ സില്ലാ. 
20ആദാ യാബാലിനെ പ്രസവിച്ചു. കൂടാരങ്ങ 
ളില്‍ വസിക്കുകയും നിത്യവൃത്തിയ്ക്കു കാലി 
കളെ വളര്‍ത്തുകയും ചെയ്യുന്നവരുടെ പിതാ 
വായിരുന്നു യാബാല്‍. 2ആദയ്ക്കു യൂബാല്‍ 
എന്നൊരു പുത്രന്‍ കൂടിയുണ്ടായിരുന്നു. (യൂ 
ബാല്‍ യാബാലിന്‍െറ സഹോദരന്‍.) യൂബാല്‍ 
കിന്നരവും ഓടക്കുഴലും വായിക്കുന്നവരുടെ 
പിതാവായിരുന്നു. 2സില്ലാ, തൂബല്‍കയീനെ 
പ്രസവിച്ചു. ഇരുമ്പും ഓടും കൊണ്ടുള്ള ഉപക 
രണങ്ങളുടെ പണിക്കാരുടെ പിതാവായിരുന്നു 
തൂബല്‍കയീന്‍. അയാളുടെ സഹോദരിയായി 
രുന്നു നയമാ. 

മ്ലാമെക്‌, തന്‍െറ ഭാര്യമാരോടു പറഞ്ഞു, 

“ആദാ, സില്ലാ, എന്‍റെ ശബ്ദം കേള്‍ക്കുക! 
ലാമെക്ക്‌ി ന്‍െറ പത്നിമാരായ നിങ്ങള്‍ കേള്‍ക്കു 

















വിന്‍. ഒരുവന്‍ എന്നെ വേദനിപ്പിച്ചു. അതു 
കൊണ്ട്‌ അവനെ ഞാന്‍ കൊന്നു. ഒരു കൂട്ടി 
എന്നെ ഇടിച്ചു. അതിനാല്‍ ഞാനവനെ 
കൊന്നു. 

കയീനെ കൊന്നതിനുള്ള ശിക്ഷ ഭയാനക 
മായിരുന്നു! അതിനാല്‍ എന്നെ കൊന്നാലുള്ള 
ശിക്ഷയും ഭയങ്കരമായിരിക്കും!” 





ആദാമിനും ഹവ്വയ്ക്കും ഒരു 
പുതിയ കുട്ടി കൂടി 

25ആദാം ഹവ്വയുമായി ഇണചേര്‍ന്നു. ഹവ്വാ 
മറ്റൊരു കുഞ്ഞിനെക്കൂടി പ്രസവിച്ചു. അവര്‍ 
അവന്‍ ശേത്ത്‌ എന്നു പേരിട്ടു. ഹവ്വാ പറ 
ഞ്ഞു, “ദൈവം എനിക്കൊരു പുത്രനെക്കൂടി 
നല്‍കിയിരിക്കുന്നു. കയീന്‍ ഹാബെലിനെ 
വധിച്ചു. പക്ഷേ ഇപ്പോളെനിക്കു ശേത്തിനെ 
കിട്ടിയിരിക്കുന്നു.” 2&ഭശേത്തിനും ഒരു പുത്രനു 
ണ്ടായി. ഏനോശ്‌ എന്നവനു പേരിട്ടു. 
അപ്പോള്‍ മുതല്‍ ജനങ്ങള്‍ യഹോവയെ 
വിളിച്ചു തുടങ്ങി. * 





ആദാമിന്‍െറ കുടുംബചരിത്രം 

5 ഇത്‌ ആദാമിന്‍െറ കുടുംബത്തെപ്പറ്റിയുള്ള 

പുസ്തകമാണ്‌. ദൈവം തന്‍െറ തന്നെ 
പകര്‍പ്പായി മനുഷ്യരെ സൃഷ്ടിച്ചു.* 2ദൈവം 
അവരെ ആണായും പെണ്ണായും സൃഷ്ടിച്ചു. 
ദൈവം അവരെ അനുഗ്രഹിക്കുകയും “ആദാം” 
എന്ന പേര്‍ അവരെ സൃഷ്ടിച്ച നാളില്‍ തന്നെ 
നല്‍കുകയും ചെയ്തു. 

3ആദാമിനു 130 വയസ്സു തികഞ്ഞതിനു 
ശേഷം അവന്‍ ഒരു പുത്രന്‍ കൂടിയുണ്ടായി. 
ആ കുട്ടി ആദാമിനെപ്പോലെ തന്നെ കാണ 
പ്പെട്ടു. ആദാം തന്‍െറ പുത്രന്‍ ശേത്ത്‌ എന്നു 
പേരിട്ടു. 4്ശേത്തിന്‍െറ ജനനത്തിനു ശേഷം 
800 വര്‍ഷങ്ങള്‍ കൂടി ആദാം ജീവിച്ചു. ആ 
കാലയളവില്‍ ആദാമിന്‌ അനേകം പുത്രന്മാരും 
പുത്രികളും ഉണ്ടായി. അങ്ങനെ 930 വര്‍ഷം 
ജീവിച്ചതിനു ശേഷം ആദാം മരിച്ചു. 

ദേശത്തിന്‌ 105 വയസ്സായിരുന്നപ്പോള്‍ അയാ 
ള്‍ക്ക്‌ ഏനോശ്‌ എന്നൊരു പുത്രനുണ്ടായി. 
'ഏനോശിന്‍െറ ജനനത്തിനുശേഷം ശേത്ത്‌ 807 
വര്‍ഷം കൂടി ജീവിച്ചു. അതിനിടെ ശേത്തിന്‌ 
അനേകം പുത്രന്മാരും പുത്രിമാരുമുണ്ടായി. 
അങ്ങനെ 912 വര്‍ഷം ജീവിച്ചതിനു ശേഷം 
ശേത്ത്‌ മരിച്ചു. 

“ഏനോശിന്‌ തൊണ്ണൂറു വയസ്സായപ്പോള്‍ 
അവന്‍ കെനാന്‍ എന്നൊരു പുത്രനുണ്ടായി. 
10തുടര്‍ന്ന്‌ 815 വര്‍ഷം കൂടി ഏനോള്‍ശ്‌ ജീവിച്ചു. 
അതിനിടെ അനേകം പുത്രന്മാരും പുത്രിമാരു 
മുണ്ടായി. 1॥അങ്ങനെ 905 വര്‍ഷക്കാലം ജീവി 
ചചതിനു ശേഷം ഏനോശള്‍്‌ മരിച്ചു. 

2കേനാന്‍ എഴുപതു വയസ്സായപ്പോള്‍ മഹ 
ലലേല്‍ ജനിച്ചു. തുടര്‍ന്ന്‌ കേനാ൯ 840 
വര്‍ഷം ജീവിച്ചു. അതിനിടെ അനേകം പുത്രീ 
പുത്രന്മാരും അയാള്‍ക്കുണ്ടായി. 4അങ്ങനെ 910 
വര്‍ഷം ജീവിച്ചതിനുശേഷം കേനാ൯ന്‍ മരിച്ചു. 

തഹലലേലിന്‌ അറുപത്തിയഞ്ച്‌ വയസ്സാ 
യപ്പോള്‍ അയാള്‍ക്ക്‌ യാരെദ്‌ എന്നു പേരായ 
ഒരു പുത്രന്‍ ജനിച്ചു. യോരെദിന്‍െറെ ജനന 
ത്തിനു ശേഷം മഹലലേല്‍ 830 വര്‍ഷം ജീവിച്ചു. 














ജനങ്ങള്‍ ... തുടങ്ങി “ജനങ്ങള്‍ യഹോവ എന്ന 
നാമം വിളിച്ചു തുടങ്ങി” എന്നര്‍ത്ഥം. 


ദൈവം സൃഷ്ടിച്ചു “അവന്‍ മനുഷ്യനെ 
ദൈവത്തിന്‍െറ പ്രതിച്ഛായയില്‍ സൃഷ്ടിച്ചു.” 


ഉല്പത്തി 4:24-6:6 


അതിനിടെ അയാള്‍ക്ക്‌ അനേകം പുത്രീപുത്ര 
ന്മാരുണ്ടായി. 17അങ്ങനെ 895 വര്‍ഷം ജീവിച്ച്‌ 
മഹലലേല്‍ മരിച്ചു. 

18യാരെദിന്‌ 162 വയസ്സായപ്പോള്‍ ഹാനോക്ക്‌ 
ജനിച്ചു. 9ഹാനോക്കിന്‍െറെ ജനനശേഷം 
യാരെദ്‌ 800 വര്‍ഷം ജീവിച്ചു. അതിനകം 
അനേകം പുത്രന്മാരും പുത്രിമാരും അയാള്‍ക്കു 
ജനിച്ചു. 2അങ്ങനെ 962 വര്‍ഷക്കാലം ജീവിച്ച 
തിനുശേഷം യാരെദ്‌ മരിച്ചു. 

2ഹാനോക്കിന്‌ അറുപത്തിയഞ്ചു വയസ്സാ 
യപ്പോള്‍ അയാള്‍ക്ക്‌ മെഥൂശലഹ്‌ എന്ന 
പുത്രന്‍ ജനിച്ചു. 2മെഥൂശലഹ്‌ ജനിച്ചതിനു 
ശേഷം ഹാനോക്ക്‌ 300 വര്‍ഷം കൂടി ദൈവ 
ത്തോടൊത്തു നടന്നു. ആ സമയം അയാള്‍ക്ക്‌ 
അനേകം പുത്രീപുത്രന്മാരുണ്ടായി. 23അങ്ങനെ 
ഹാനോക്ക്‌ 365 വര്‍ഷം ജീവിച്ചു. 24ഒരു ദിവസം 
ദൈവത്തോടൊത്തു നടക്കവേ ഹാനോക്ക്‌ 
അപ്രത്യക്ഷനായി. ദൈവം അയാളെ എടുത്തു. 

ടമഥൂശലഹിന്‍െറെ 187ാം വയസ്സില്‍ 
ലാമേക്ക്‌ എന്ന പുത്രന്‍ ജനിച്ചു. 2ലോമേക്കി 
ന്‍െറ ജനനശേഷം മെഥൂശലഹ്‌ 782 വര്‍ഷം 
ജീവിച്ചു. അതിനിടെ അനേകം പുത്രീപുത്ര 
ന്മാര്‍ അയാള്‍ക്കുണ്ടായി. 27അങ്ങനെ 969 വര്‍ഷം 
ജീവിച്ചതിനു ശേഷം മെഥൂശലഹ്‌ മരിച്ചു. 

28ലാമേക്കിന്‌ 182 വയസ്സായപ്പോള്‍ അയാള്‍ 
ക്കൊരു പുത്രനുണ്ടായി. 2ലാമേക്ക്‌ അവനു 
നോഹയെന്നു പേരിട്ടു. അവന്‍ പറഞ്ഞു, 
“ദൈവം ഭൂമിയെ ശപിച്ചതിനാല്‍ ഈ ഭൂമിയില്‍ 
നാം കഠിനാദ്ധ്വാനം ചെയ്യുന്നു. എന്നാല്‍ 
നോഹ നമുക്കു വിശ്രമം നല്‍കും.” 

നോഹയുടെ ജനനശേഷം ലാമെക്ക്‌ 595 
വര്‍ഷം കൂടി ജീവിച്ചു. അതിനിടെ അയാള്‍ക്ക്‌ 
അനേകം പുത്രീപുത്രന്മാരുണ്ടായി. 31അങ്ങനെ 
777 വര്‍ഷം ജീവിച്ചതിനുശേഷം ലാമെക്ക്‌ 
മരിച്ചു. 32നോഹയ്ക്ക്‌ 500 വയസ്സായപ്പോള്‍ 
അയാ ള്‍ക്ക്‌ ശേം, ഹാം, യാഫെത്ത്‌ എന്നീ 
മൂന്നു പൂത്രന്മാരുണ്ടായി. 











മനുഷ്യരുടെ തിന്മ 

ഭൂമിയിലെ മനുഷ്യര്‍ പെരുകിക്കൊണ്ടിരുന്നു. 
അവര്‍ക്കു പുത്രിമാരുണ്ടായി. ആ പെണ്‍ 
കൂട്ടികള്‍ സുന്ദരിമാരാണെന്ന്‌ ദൈവപുത്രന്മാര്‍ 
കണ്ടു. ആ പെണ്‍കുട്ടികളില്‍ തങ്ങള്‍ക്ക്‌ ഇഷ്ട 
ട്ട ഓരോരുത്തരേയും ദൈവപുത്രന്മാര്‍ 
വിവാഹം കഴിച്ചു. ആ പെണ്ണുങ്ങള്‍ കുട്ടികളെ 
പ്രസവിച്ചു. 3ആ കാലത്തും പിന്നീടും അങ്ങ 
നെയുണ്ടായ നെഫിലീമുകള്‍ ഭൂമിയില്‍ വസി 
ച്ചു. അവര്‍ പ്രശസ്തരും പുരാതനകാലം മുതല്‍ 

ക്കേ വലിയ വീരന്മാരുമായിരുന്നു. * 
അപ്പോള്‍ യഹോവ പറഞ്ഞു, “മനുഷ്യര്‍ 
വെറും മര്‍ത്യരാണ്‌. എന്‍െറ ആത്മാവിന്‌ എക്കാ 
ലവും അവരാല്‍ കുഴപ്പങ്ങള്‍ ഉണ്ടാകുകയില്ല. 
120 വര്‍ഷത്തേക്കു ജീവിക്കാനേ ഞാനവരെ 
അനുവദിക്കൂ.” 
ട്ഭൂമിയിലെ മനുഷ്യര്‍ വളരെ തിന്മ നിറഞ്ഞവ 
രാണെന്നു യഹോവ കണ്ടു. മനുഷ്യരെപ്പോഴും 
തിന്മയേ മനസ്സില്‍ വിചാരിക്കുന്നുള്ളുവെന്ന്‌ 
യഹോവ കണ്ടു. ഭൂമിയിലെ മനുഷ്യരെ സൃഷ്ടി 
ച്ചതില്‍ യഹോവയ്ക്കു ദു:ഖം ഉണ്ടായി. അത്‌ 








ആ പെണ്ണുങ്ങള്‍ ... വീരന്മാരായിരുന്നു ദൈവ 
പുത്രന്മാര്‍ മനഷ്യരുടെ പുത്രിമാരെ വിവാഹം 
ചെയ്തപ്പോള്‍ ആ സ്ത്രീകള്‍ക്കുണ്ടായ കുട്ടികള്‍ 
പുരാതനകാലം മുതലേ പ്രസിദ്ധ വീരന്മാരായി 
ത്തീര്‍ന്നിരുന്നു. അവരാണ്‌ അന്നും പിന്നീടും ആ 
ദേശത്തു വസിച്ചിരുന്ന നെഫിലീമുകള്‍. 








ഉല്പത്തി 6:7-7:20 


യഹോവയുടെ ഹൃദയത്തില്‍ ദു:ഃഖകാരണമായി. 
"അതിനാല്‍ യഹോവ പറഞ്ഞു, “ഭൂമിയില്‍ 
ഞാന്‍ സൃഷ്ടിച്ച എല്ലാ മനുഷ്യരെയും ഞാന്‍ 
നശിപ്പിക്കും. എല്ലാ മനുഷ്യരെയും എല്ലാ മൃഗ 
ങ്ങളെയും എല്ലാ ഇഴജന്തുവിനെയും ഞാന്‍ 
നശിപ്പിക്കും. ആകാശത്തിലെ എല്ലാ പറവ 
കളെയും ഞാന്‍ നശിപ്പിക്കും. എന്തുകൊണ്ടെ 
ന്നാല്‍, ഞാനിതെല്ലാം സൃഷ്ടിച്ചപ്പോ എന്ന 
തില്‍ എനിക്കു ദു:ഖമുണ്ട്‌." 

ന്നാല്‍ യഹോവയെ സന്തുഷ്ടനാക്കിയ 
ഒരാള്‍ ഭൂമിയിലുണ്ടായിരുന്നു- നോഹ. 





നോഹയും മഹാപ്രളയവും 

നോഹയുടെ കുടുംബത്തിന്‍െറ കഥയാ 
ണിത്‌. തന്‍െറ തലമുറയിലെ നല്ലവനും ദോഷ 
മറ്റവനുമായ ഒരുവനായിരുന്നു നോഹ. അദ്ദേ 
ഹം എല്ലായ്‌പ്പോഴും ദൈവത്തെ അനുസരി 
ച്ചിരുന്നു. 14നോഹയ്ക്കു മൂന്നു പുത്രന്മാരുണ്ടാ 
യിരുന്നു: ശേം, ഹാം, യാഫെത്ത്‌. 

ദൈവം ഭൂമിയിലേക്കു നോക്കി. മനുഷ്യര്‍ 
അതു നശിപ്പിച്ചതായി അവന്‍ കണ്ടു. എല്ലായി 
ടവും കലാപങ്ങള്‍. 1ആളുകള്‍ തിന്മ നിറഞ്ഞ 
വരും ക്രൂരന്മാരുമായിരുന്നു. അവര്‍ ഭൂമിയിലെ 
തങ്ങളുടെ ജീവിതം നശിപ്പിച്ചിരുന്നു. 

13അതിനാല്‍ ദൈവം നോഹയോടു പറഞ്ഞു, 
“എല്ലാ ജനങ്ങളും ഭൂമിയില്‍ കോപവും കലാ 
പവും നിറച്ചു. അതിനാല്‍ എല്ലാ ജീവജാലങ്ങ 
ളെയും ഞാന്‍ നീക്കം ചെയ്യും. ഞാനവരെ ഭൂമി 
യില്‍നിന്ന്‌ പൂര്‍ണ്ണമായും നീക്കം ചെയ്യും. 
14ഗോഫര്‍മരം കൊണ്ട്‌ ഒരു പെട്ടകം നിനക്കായി 
നിര്‍മ്മിക്കുക. പെട്ടകത്തില്‍ മൂറികളൂണ്ടാക്കി 
കീലുപയോഗിച്ച്‌ പെട്ടകം പൊതിയുക. 

15“പെട്ടകത്തിന്‌ 300 മുഴം നീളവും അമ്പതു 
മുഴം വീതിയും മുപ്പതുമുഴം ഉയരവുമുണ്ടായി 
രിക്കണം. 1മേല്‍ക്കൂരയ്ക്കു പതിനെട്ടിഞ്ചു 
താഴെയായി ഒരു കിളിവാതിലുമുണ്ടാക്കുക. 
പെട്ടകത്തിന്റെ വശത്ത്‌ ഒരു വാതിലും ഉണ്ടാ 
ക്കുക. പെട്ടകത്തിനു മൂന്നു നിലകളുണ്ടാകണം. 
ഒരു മേല്‍ത്തട്ടും ഒരു നടുത്തട്ടും ഒരു കീഴ്ത്തട്ടും. 

17ഞാന്‍ പറയുന്നതു ശ്രദ്ധയോടെ കേള്‍ 
ക്കുക. ഞാന്‍ ഭൂമിയില്‍ ഒരു മഹാപ്രളയമുണ്ടാ 
ക്കാന്‍ പോകുന്നു. ആകാശത്തിനു കീഴില്‍ ജീവി 
ക്കുന്ന എല്ലാറ്റിനെയും ഞാന്‍ നശിപ്പിക്കും. ഭൂമു 
ഖത്തുള്ള എല്ലാം മരിക്കും. 1പക്ഷേ ഞാന്‍ നീയു 
മായി ഒരു വിശേഷ കരാറുണ്ടാക്കും. നീയും 
നിന്‍െറ പുത്രന്മാരും നിന്‍െറ ഭാര്യയും പുത്രഭാ 
ര്യമാരും പെട്ടകത്തില്‍ കയറണം. ഭൂമിയിലെ 
എല്ലാ ജീവജാലങ്ങളുടെയും ആണിനെയും 
പെണ്ണിനെയും തെരഞ്ഞെടുക്കണം. അവയെ 
നിങ്ങളോടൊപ്പം പെട്ടകത്തില്‍ കയറ്റണം. 
20ഭൂമിയിലെ എല്ലാത്തരം പക്ഷികളെയും മൃഗ 
ങ്ങളെയും എല്ലാത്തരം ഇഴജന്തുക്കളെയും കണ്ടെ 
ത്തുക. അവയുടെയെല്ലാം ആണിനെയും 
പെണ്ണിനെയും പെട്ടകത്തില്‍ കയറ്റുക. പെട്ട 
കത്തില്‍ എല്ലാത്തരം ഭക്ഷണവും കരുതുക. 
അതു നിനക്കും മൃഗങ്ങള്‍ക്കും ഉപയോഗിക്കാം.” 
മാനോഹ അങ്ങനെയല്ലാം ചെയ്തു. ദൈവം 
കല്പിച്ചത്‌ അദ്ദേഹം അക്ഷരം പ്രതി അനുസ 
രിച്ചു. 




















പ്രളയത്തിന്‍െറ ആരംഭം 
അനന്തരം യഹോവ നോഹയോടു പറ 
ഞ്ഞു, “നിന്‍െറ തലമുറയില്‍പ്പെട്ട ദുഷ്ട 
രായ മനുഷ്യരുടെയിടയില്‍പ്പോലും നീയൊരു 





നല്പ മനുഷ്യനാണെന്ന്‌ ഞാനറിയുന്നു. അതി 
നാല്‍ നിന്‍െറ കുടുംബക്കാരെയെല്ലാം കൂട്ടി 
പെട്ടകത്തില്‍ കയറുക. 2ശുദ്ധിയുള്ള എല്ലാ 
മൃഗങ്ങളുടെയും ഏഴു ജോടികളെയും (ആണി 
നെയും പെണ്ണിനെയും) ഭൂമിയിലെ മറ്റെല്ലാ 
മൃഗങ്ങളുടെ ഓരോ ജോടികളെയും കണ്ടെ 
ത്തുക. നിന്നോടൊപ്പം ഈ മൃഗങ്ങളെയും പെട്ട 
കത്തിനുള്ളിലേക്കു കൊണ്ടുപോകണം. 3എല്ലാ 
പക്ഷികളുടെയും ഏഴു ജോടികളെ ആണും 
പെണ്ണുമായി കണ്ടെത്തുക. മറ്റു മൃഗങ്ങള്‍ നശി 
പ്പിക്കപ്പെട്ുതിനു ശേഷവും ഈ മൃഗങ്ങളെല്ലാം 
ഭൂമിയില്‍ തുടരാന്‍ ഇതു കാരണമാകും. “ഇന്നു 
മുതല്‍ ഏഴു ദിവസം കഴിഞ്ഞ്‌ ഞാന്‍ ഭൂമിയില്‍ 
ഘോരമായ മഴ പെയ്യിക്കും. നാല്പതു പകലും 
നാല്പതു രാവും മഴ തുടര്‍ന്നു നില്‍ക്കും. ഭൂമി 
യിലെ സകല ജീവജാലങ്ങളും നശിപ്പിക്കു 
പ്പെടും. ഞാന്‍ സൃഷ്ടിച്ചതെല്ലാം ഇല്ലാതാകും.” 
യഹോവയുടെ കല്പന നോഹ അതേപടി 
അനുസരിച്ചു. 

തഴ പെയ്തപ്പോള്‍ നോഹയ്ക്ക്‌ 00 വയസ്സാ 
യിരുന്നു. 7പ്രളയത്തില്‍നിന്നും രക്ഷപ്പെടുന്ന 
തിനു നോഹയും കുടുംബവും പെട്ടകത്തില്‍ 
കയറി. നോഹയുടെ ഭാര്യയും പുത്രന്മാരും അവ 
രുടെ ഭാര്യമാരും അദ്ദേഹത്തോടൊപ്പം പെടുക 
ത്തിലുണ്ടായിരുന്നു. 8ശുദ്ധിയുള്ള എല്ലാ മൃഗ 
ങ്ങളും* ഭൂമിയിലെ മറ്റു മൃഗങ്ങളും പക്ഷികളും 
ഇഴജന്തുക്കളും നോഹയോടൊത്തു പെട്ടക 
ത്തില്‍ കയറി. ദൈവകല്ലപനപോലെ ഒരാണും 
ഒരു പെണ്ണും അടങ്ങുന്ന ജോടികളായാണ്‌ ഈ 
മൃഗങ്ങള്‍ പെട്ടകത്തില്‍ പ്രവേശിച്ചത്‌. 10ഏഴു 
ദിവസങ്ങള്‍ക്കു ശേഷം പ്രളയം തുടങ്ങി. ഭൂമി 
യില്‍ മഴ പെയ്യാന്‍ തുടങ്ങി. 

വ3നോഹയ്ക്ക്‌ 600 വയസ്സു പ്രായമായി 
രുന്നപ്പോള്‍, രണ്ടാം മാസത്തിന്‍റെ പതിനേഴാം 
ദിവസം ഭൂമിയുടെ അടിയിലുള്ള എല്ലാ ഉറവ 
കളും പൊട്ടിയൊഴുകി. ഭൂമിയില്‍നിന്നു വെള്ളം 
പ്രവഹിക്കാനും തുടങ്ങി. അതേ ദിവസം മഴ 
മൂഴുവന്‍ ഭൂമിയിലേക്കു ശക്തമായി പതിച്ചു. 
ആകാശത്തെ ജനാലകള്‍ തുറന്നതു പോലെയാ 
യിരുന്നു അത്‌. നാല്പതു പകലും നല്ലതു രാത്രി 
യും മഴ പെയ്തു. അതേ ദിവസം നോഹയും 
ഭാര്യയും മക്കളും -ശേം, ഹാം, യാഫേത്ത്‌, അവ 
രുടെ ഭാര്യമാരും പെട്ടകത്തിലേക്കു കയറി. 4ആ 
മനുഷ്യരും ഭൂമിയിലെ എല്ലാത്തരം പക്ഷികളും 
മൃഗങ്ങളും പെട്ടകത്തില്‍ കയറിയിരുന്നു. എല്ലാ 
ത്തരം കന്നുകാലികളും മൃഗങ്ങളും ഇഴജന്തുക്കളും 
എല്ലാത്തരം പക്ഷികളും പെട്ടകത്തിലുണ്ടായി 
രുന്നു. 8ഈ മൃഗങ്ങളെല്ലാം നോഹയോടൊപ്പം 
പെട്ടകത്തില്‍ കയറിയതാണ്‌. ജീവശ്വാസമുള്ള 
എല്ലായിനം ജീവികളും ഈരണ്ടായി നോഹ 
യോടൊപ്പം പെട്ടകത്തില്‍ കയറി. 1ദൈവം 
നോഹയോടു കല്ലിച്ചതിന്‍പ്രകാരമാണ്‌ എല്ലാ 
മൃഗങ്ങളും പെട്ടകത്തില്‍ കയറിയത്‌. അനന്തരം 
യഹോവ അവനു പിന്നാലെ വാതിലടച്ചു. 

17നല്പതു ദിവസങ്ങള്‍ വെള്ളം ഭൂമിയിലൊ 
ഴുകി. വെള്ളം പൊങ്ങി പെട്ടകത്തെ മെല്ലെ 
ഭൂമിയില്‍ നിന്നുയര്‍ത്തി. 18ജലനിരപ്പ്‌ വീണ്ടും 
വീണ്ടും ഉയരുകയും ഭൂനിരപ്പിനു വളരെ 
മേലേക്കു പെട്ടകം ഉയരുകയും ചെയ്തു. 
ഐറ്റവും ഉയര്‍ന്ന മലകള്‍പോലും വെള്ളത്തി 
നടിയിലാകുംവിധം വെള്ളപ്പൊക്കമുണ്ടായി. 
2ിവെള്ളം മലകള്‍ക്കും മീതെ ഉയര്‍ന്നു. ഏറ്റവും 






































ശുദ്ധിയുള്ള മൃഗങ്ങള്‍ ബലികള്‍ക്ക്‌ ഉപയോഗിക്കാന്‍ 
ദൈവം അനുവദിച്ചിരുന്ന പക്ഷിമൃഗാദികള്‍. 





പൊക്കമുള്ള മലയേക്കാളും ഇരുപതടി മുകളി 
ലായിരുന്നു ജലനിരപ്പ്‌. 

വമാഭൂമിയിലെ എല്ലാ ജീവികളും ചത്തു. 
എല്ലാ സ്ത്രീയും പുരുഷനും എല്ലാ പക്ഷിയും 
ഭൂമിയിലുള്ള എല്ലാത്തരം മൃഗങ്ങളും മരിച്ചു. 
എല്ലാത്തരം മൃഗങ്ങളും ഭൂമിയിലെ ഇഴജന്തുക്കളും 
ചത്തു കരയിലെ ജീവശ്വാസമുള്ള എലാ ജീവി 
കളും ചത്തൊടുങ്ങി. 2ഇത്തരത്തില്‍ ദൈവം 
ഭൂമിയെ ശുദ്ധമാക്കി- ഭൂമിയിലെ എല്ലാ ജീവിയേ 
യും ദൈവം നശിപ്പിച്ചു. എല്ലാ മനുഷ്യരും 
എല്ലാ മൃഗങ്ങളും എല്ലാ ഇഴജന്തുക്കളും എലാ 
പക്ഷികളും ഭൂമുഖത്തുനിന്നും തുടച്ചുനീക്ക 
പ്പെട്ടു. നോഹയും അയാളോടൊത്തുള്ള മനു 
ഷൃരും പെട്ടകത്തിലൂണ്ടായിരുന്ന മൃഗങ്ങളും 
മാത്രമാണ്‌ അവശേഷിച്ച ജീവന്‍. 24നൂറ്റമ്പതു 
ദിവസങ്ങള്‍ വെള്ളം ഭൂമിയെ മൂടിക്കൊണ്ടേ 
യിരുന്നു. 























പ്രളയത്തിന്‍െറ അവസാനം 
പക്ഷേ ദൈവം നോഹയെ മറന്നില്ല. 
ദൈവം നോഹയെയും അവനോടൊപ്പം 
പെട്ടകത്തിലൂള്ള മൃഗങ്ങളെയും ഓര്‍ത്തു. ഭൂമി 


” ഉല്പത്തി 7:21-9:9 
സമായപ്പോഴേക്കും ഭൂമി പൂര്‍ണ്ണമായും ഉണങ്ങി 
യിരുന്നു. 

അപ്പോള്‍ ദൈവം നോഹയോടു പറഞ്ഞു, 
“പെട്ടകം ഉപേക്ഷിക്കുക. നീയും നിന്‍െറ 
ഭാര്യയും മക്കളും അവരുടെ ഭാര്യമാരും ഇപ്പോള്‍ 
പുറത്തേക്കു പോകണം. 17എല്ലാ പക്ഷികളും 
മൃഗങ്ങളും ഇഴജന്തുക്കളുമടക്കം പെട്ടകത്തിലൂള്ള 
സര്‍വ്വജീവജാലങ്ങളെയും പുറത്തേക്കു കൊ 
ണ്ടുവരിക. അവ പെറ്റുപെരുകി വീണ്ടും ഭൂമി 
യെ നിറയ്ക്കട്ടെ.” 

18അതിനാല്‍ നോഹ തന്‍െറ ഭാര്യയോടും 
മക്കളോടും അവരുടെ ഭാര്യമാരോടുമൊപ്പം പുറ 
ത്തേക്കു വന്നു. 13എല്ലാ മൃഗങ്ങളും ഇഴ 
ജന്തുക്കളും പക്ഷികളും പെട്ടകം വിട്ടു. എല്ലാ 








മൃഗങ്ങളും കുടുംബം കുടുംബമായി പെട്ടക 
ത്തിനു പുറത്തിറങ്ങി. 
20അനന്തരം നോഹ യഹോവയ്ക്കൊരു 


യാഗപീഠം പണിതു. ശുദ്ധീകരിക്കപ്പെട്ട പക്ഷി 
കളില്‍ ചിലതിനേയും ശുദ്ധമായ മൃഗങ്ങളില്‍ 
ചിലതിനേയും നോഹ ദൈവത്തിനു ബലി 
പീഠത്തില്‍ ബലിയര്‍പ്പിച്ചു. 

യഹോവ ആ ബലിയെ മണത്ത്‌ ആസ്വ 








യ്ക്കുമേല്‍ ദൈവം കാറ്റടിപ്പിച്ചു. വെള്ളം 
വറ്റാന്‍ തുടങ്ങി. 

2ആകാശത്തുനിന്നും മഴ പെയ്യുന്നതു നിന്നു. 
ഭൂഗര്‍ഭത്തില്‍നിന്നും വെള്ളമൊഴുകുന്നതും നില 
ച്ചു. ഭൂമിയെ മൂടിയിരുന്ന വെള്ളം താഴാന്‍ 
തൂടങ്ങി. നൂറ്റമ്പതു ദിവസങ്ങള്‍ക്കുശേഷം പെട്ട 
കം ഭൂമിയില്‍ സ്പര്‍ശിക്കത്തക്കവിധം വെള്ളം 
താണു. അരാരാത്‌ പര്‍വ്വതനിരകളിലൊന്നി 
ലാണ്‌ പെട്ടകം തങ്ങിയത്‌. ഏഴാം മാസ 
ത്തിന്‍റെ പതിനേഴാം നാളിലായിരുന്നു അതു 
സംഭവിച്ചത്‌. ടവെള്ളം ഇറങ്ങുന്നതു തുടരുകയും 
പത്താം മാസത്തിന്‍െറ ഒന്നാം ദിവസമായപ്പോ 
ഴേക്കും പര്‍വ്വതങ്ങള്‍ ജലനിരപ്പിനു മുകളില്‍ 
കാണത്തക്കവിധമാവുകയും ചെയ്തു. 

നാല്പതു ദിവസങ്ങള്‍ക്കു ശേഷം നോഹ പെ 
ടുകത്തില്‍ താനുണ്ടാക്കിയിരുന്ന ജനാല തുറന്നു. 
ഒരു പെരുങ്കാക്കയെ നോഹ പുറത്തേക്കു വിട്ടു. 
പെരുങ്കാക്ക വെള്ളം വറ്റും വരെ വന്നും പോയു 
മിരുന്നു. “നോഹ ഒരു പ്രാവിനെയും പുറത്തേ 
ക്കയച്ചു. വെള്ളം വറ്റിയ കര കണ്ടെത്താനാണ്‌ 
നോഹ പ്രാവിനെ അയച്ചത്‌. വെള്ളം ഭൂമിയെ 
ഇപ്പോഴും മൂടിയിട്ടുണ്ടോ എന്നറിയാന്‍ നോഹ 
ആഗ്രഹിച്ചു. 

ടൂമിയില്‍ വെള്ളം അപ്പോഴും വറ്റിയിട്ടി 
ല്ലാത്തതിനാല്‍ പ്രാവ്‌ പെട്ടകത്തില്‍ മടങ്ങിയെ 
ത്തി. നോഹ പ്രാവിനെ പിടിച്ചു വീണ്ടും 
പെടുകത്തിലാക്കി. 

10ഏഴു ദിവസങ്ങള്‍ക്കു ശേഷം നോഹ വീണ്ടും 
പ്രാവിനെ പുറത്തേക്കയച്ചു. 1അന്നുച്ചയ്ക്കു 
ശേഷം പ്രാവ്‌ തിരികെ നോഹയുടെ അടു 
ത്തെത്തി. പ്രാവിന്‍ കൊക്കില്‍ ഒരു പുതിയ 
ഒലീവ്‌ ഇലയുണ്ടായിരുന്നു. അത്‌ വരണ്ട കര 
ഭൂമിയുണ്ടെന്നതിനു നോഹയ്ക്കു കിട്ടിയ തെളി 
വായിരുന്നു. 12ഏഴുനാള്‍ക്കു ശേഷം നോഹ 
പ്രാവിനെ വീണ്ടും വിട്ടു. എന്നാലിത്തവണ 
പ്രാവ്‌ മടങ്ങി വന്നതേയില്ല. 

13അതിനുശേഷം നോഹ പെട്ടകത്തിനെറെ 
വാതില്‍ തുറന്നു. ഭൂമി ഉണങ്ങിയിരിക്കുന്ന 
തായി നോഹ കണ്ടു. അത്‌ ആ വര്‍ഷത്തിന്‍റെ 
ആദ്യമാസത്തെ ആദ്ൃദിവസമായിരുന്നു. 
നോഹയ്ക്ക്‌ അപ്പോള്‍ 601 വയസ്സായിരുന്നു. 
14രണ്ടാം ത വാ ഇരുപത്തിയേഴാം ദിവ 















































ദിച്ചു. യഹോവ സ്വയം പറഞ്ഞു, “ഞാനിനി 
ഒരിക്കലും മനുഷ്യരെ ശിക്ഷിക്കുവാന്‍ ഭൂമിയെ 
ശപിക്കില്ല. മനുഷ്യര്‍ ചെറുപ്പം മുതല്‍ക്കേ 
ദുഷ്ടരാകുന്നു. അതിനാല്‍ ഞാനിനി ഒരിക്ക 
ലും ഭൂമിയില്‍ ജീവിക്കുന്ന എല്ലാറ്റിനേയും 
ഇ Tt ചെയ്തതുപോലെ നശി ക്കില്ല. 
ഭൂമി ഉണ്ടായിരിക്കുവോളം കാലം വിതയ്ക്ക 
ലിനും കൊയ്ത്തിനും സമയമുണ്ടാകും. എല്ലായ്‌ 
പ്പോഴും തണുപ്പും ചൂടും വേനലും ശൈത്യവും 
പകലും രാത്രിയും ഭൂമിയിലുണ്ടാകട്ടെ.” 





പുതിയ ആരംഭം 

ദൈവം നോഹയെയും അവന്‍െറ പുത്ര 

ന്മാരെയും അനുഗ്രഹിച്ചു. ദൈവം അവ 
നോടു പറഞ്ഞു, “അനേകം കൂട്ടികളുണ്ടാകട്ടെ. 
നിന്‍െറ ആളുകളെക്കൊണ്ട്‌ ഈ ഭൂമി നിറ 
യ്ക്കുക. 2ഭൂമിയിലുള്ള എല്ലാ മൃഗങ്ങളും ആകാ 
ശത്തിലെ എല്ലാ പറവകളും എല്ലാ ഇഴജന്തു 
ക്കളും കടലിലെ എല്ലാ മത്സ്യവും നിന്നെ ഭയ 
ക്കും. അവയെല്ലാം നിന്‍െറ നിയന്ത്രണത്തിന്‍ 
കീഴിലായിരിക്കും. 3മു്പ്‌ ഞാന്‍ നിനക്ക്‌ ആഹാ 
രത്തിനായി പച്ചസസ്യങ്ങളെ നല്‍കിയിരുന്നു. 
ഇനി എല്ലാ മൃഗങ്ങളും നിങ്ങള്‍ക്കു ഭക്ഷണ 
മാകും. ഭൂമിയിലുള്ളതെല്ലാം ഞാ൯ നിങ്ങള്‍ക്കു 
തരുന്നു. എല്ലാം നിങ്ങളുടേതാണ്‌. 4പക്ഷേ ഒരു 
കല്ലനകൂടി ഞാന്‍ നിനക്കു തരുന്നു. ജീവനായ 
രക്തം തങ്ങിനില്‍ക്കുന്ന മാംസം ഒരിക്കലും നീ 
ഭക്ഷിക്കരുത്‌. “നിങ്ങളുടെ ജീവനുവേണ്ടി നിങ്ങ 
ളുടെ രക്തം ഞാന്‍ ആവശ്യപ്പെടും. ഒരാളെ 
കൊല്ലുന്ന മൃഗത്തിന്‍റെ ജീവനും ഞാ൯ ആവ 
ശ്യപ്പെടും. മറ്റൊരാളെ കൊല്ലുന്ന ഏതൊരു 
മനുഷ്യനോടും ഞാന്‍ ജീവരക്തം ചോദിക്കും. 

“ദൈവം തന്‍െറ തന്നെ പകര്‍പ്പായി മനു 
ഷ്യരെ സൃഷ്ടിച്ചു. അതിനാല്‍ ഏതെങ്കിലുമൊ 
രാളെ കൊല്ലുന്നവനും ഒരു മനുഷ്യനാല്‍ കൊല്ല 
പ്പെടും. 

നോഹ, നിനക്കും നിന്‍െറ മക്കള്‍ക്കും 
അനേകം സന്തതികളുണ്ടാകട്ടെ. നിന്റെ ആളു 
കളെക്കൊണ്ട്‌ ഭൂമി നിറയ്ക്കുക.” 

അനന്തരം ദൈവം നോഹയോടും പുത്ര 
ന്മാരോടുമായി പറഞ്ഞു, 9*ഞാനിപ്പോളിതാ 
നിന്നോടും നിനക്കുശേഷം ജീവിക്കുന്ന നിന്‍െറ 





ഉല്പത്തി 9:10-10:15 


യാളുകളോടും ഒരു ഉടമ്പടിയുണ്ടാക്കുന്നു. 14പെ 
ടുകത്തില്‍നിന്നും നിന്നോടൊപ്പം പുറത്തു വന്ന 
എല്ലാ പക്ഷികളോടും മൃഗങ്ങളോടും കന്നുകാ 
ലികളോടും ഞാന്‍ ഈ ഉടമ്പടി ചെയ്യുന്നു. 
ഭൂമിയിലെ സകല ജീവജാലങ്ങളോടുമാണ്‌ 
എന്‍െറ ഉടമ്പടി. ॥ഇതാണ്‌ ഞാന്‍ നിങ്ങളോടു 
ണ്ടാക്കുന്ന കരാര്‍: ഭൂമിയിലെ സകല ജീവനും 
പ്രളയത്തില്‍ നശിപ്പിക്കപ്പെട്ടു. എന്നാല്‍ 
അതിനി ഒരിക്കലും സംഭവിക്കില്ല. ഇനി ഒരിക്ക 
ലും ഒരു പ്രളയം ഭൂമിയിലെ ജീവനെ ഒന്നടങ്കം 
നശിപ്പിക്കില്ല.” 
2ദൈവം തുടര്‍ന്നു, “നിങ്ങള്‍ക്കു ഞാന്‍ ഈ 
വാഗ്ദാനം നല്‍കിയെന്നതിനടയാളമായി 
ഞാന്‍ നിങ്ങള്‍ക്കു ചിലതു നല്‍കും. ആ അട 
യാളം ഞാന്‍ നീയുമായും ഭൂമിയിലെ സകല 
ജീവജാലങ്ങളുമായുണ്ടാക്കിയ കരാറിന്‌ സാ 
ക്ഷ്യമായിരിക്കും. ഇനിയുള്ള കാലം മൂഴുവന്‍ 
ഈ കരാര്‍ നിലനില്‍ക്കും. ഞാ൯ തരുന്ന അട 
യാളം ഇതായിരിക്കും: 4കാര്‍മേഘങ്ങള്‍ക്കിട 
യില്‍ ഞാനൊരു മഴവില്ലുണ്ടാക്കി. ആ മഴവില്ല്‌ 
ഞാനും ഭൂമിയും തമ്മിലുള്ള കരാറിന്‍െറ അടയാ 
ഒമായിരിക്കും. ഭൂമിയ്ക്കു മുകളില്‍ ഞാന്‍ 
കാര്‍മേഘങ്ങളെ കൊണ്ടുവരുമ്പോള്‍ മേഘങ്ങ 
ള്‍ക്കിടയില്‍ നിങ്ങള്‍ക്കു മഴവില്ലു കാണാം. 15ആ 
മഴവില്ലു കാണുമ്പോള്‍ നിന്നോടും ഭൂമിയിലെ 
സകല ജീവജാലങ്ങളോടും ഞാനുണ്ടാക്കിയ 
കരാറിനെ ഞാന്‍ ഓര്‍ക്കും. ഒരു പ്രളയം ഒരിക്ക 
ലും ഭൂമിയിലെ മൂഴുവന്‍ ജീവനെയും നശിച്ചി 
ക്കില്ല എന്നാണ്‌ ആ കരാര്‍ നല്‍കുന്ന ഉറപ്പ്‌. 
1മേഘങ്ങളില്‍ മഴവില്ലു കാണുമ്പോള്‍ ഞാന്‍ 
ഭൂമിയിലെ സകല ജീവജാലങ്ങള്‍ക്കും എനിക്കു 
മിടയിലുണ്ടാക്കിയ നിത്യമായ ഈ കരാറിനെ 
ഓര്‍മ്മിക്കും.” 

17അതിനാല്‍ യഹോവ നോഹയോടു പറ 
ഞ്ഞു, “ഞാന്‍ ഭൂമിയിലെ സകലജീവജാലങ്ങളു 
മായുണ്ടാക്കിയ കരാറിന്‍െറ തെളിവാണ്‌ ഈ 


5 


മഴവില്ല്‌. 


























വീണ്ടും കുഴപ്പങ്ങള്‍ 

18നോഹയുടെ പുത്രന്മാര്‍ അവനോടൊപ്പം 
പെട്ടകത്തിനു പുറത്തുവന്നു. ശേം, ഹാം, യാ 
ഫെത്ത്‌ എന്നായിരുന്നു അവരുടെ പേരുകള്‍. 
(കനാനന്‍െറ പിതാവായിരുന്നു ഹാം.) 14അവര്‍ 
മൂവരും നോഹയുടെ പുത്രന്മാരായിരുന്നു. ഭൂമി 
യിലെ സകല മനുഷ്യരും ആ മുന്നു പേരുടെ 
സന്തതികളാണ്‌. 

27നോഹ ഒരു കൃഷിക്കാരനായി. അവന്‍ ഒരു 
മുന്തിരിത്തോട്ടം വളര്‍ത്തി. നോഹ അതില്‍ 
നിന്നും വീഞ്ഞുണ്ടാക്കി കൂടിച്ചു. നോഹ 
വീഞ്ഞു കുടിച്ച്‌ മത്തു പിടിച്ചു തന്‍െറ കൂടാര 
ത്തില്‍ കിടന്നു. അവന്‍ നഗ്നനായിരുന്നു. 
മകനാനന്‍െറ പിതാവായ ഹാം തന്‍െറ പിതാ 
വിന്‍െറ നഗ്നത കണ്ടു. ഹാം ഇത്‌ കൂടാരത്തിനു 
വെളിയിലുള്ള തന്‍റ സഹോദരന്മാരോടു 
പറഞ്ഞു. 23അപ്പോള്‍ ശേമും യാഹേത്തും കൂടി 
ഒരു വസ്ത്രമെടുത്ത്‌ തോളിലിട്ട്‌ പുറം തിരി 
ഞ്ഞു കൂടാരത്തിനകത്തു ചെന്ന്‌ തങ്ങളുടെ 
പിതാവിന്‍െറ നഗ്നത മൂടി. അതിനാലവര്‍ 
പിതാവിന്‍െറ നഗ്നത കണ്ടില്ല. 4 നോഹ വീ 
ഞ്ഞിന്‍െറെ ലഹരിയില്‍ മയങ്ങിക്കിടക്കുകയാ 
യിരുന്നു. പക്ഷേ ഉണര്‍ന്നെണീറ്റപ്പോള്‍ തന്‍െറ 
ഇളയപത്രനായ ഹാം തന്നോടു ചെയ്തതെ 
ന്താണെന്ന്‌ നോഹ അറിഞ്ഞു. 25അതിനാല്‍ 
നോഹ പറഞ്ഞു, 








അവന്‍ തന്‍െറ 


1” 


“കനാന്‍ ശപിക്കപ്പെടട്ടെ! 
സഹോദരന്മാര്‍ക്ക്‌ അടിമയായിരിക്കട്ടെ 

26നോഹ തുടര്‍ന്നു, “ശേമിന്‍െറെ ദൈവമായ 
യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ! കനാന്‍ 
ശേമിന്റെ അടിമയായിരിക്കട്ടെ. 

27ദൈവം യാഫെത്തിനു കൂടുതല്‍ ഭൂമി നല്‍ 
കട്ടെ. ശേമിന്‍െറെ കൂടാരങ്ങളില്‍ ദൈവം വസി 
ക്കട്ടെ. കനാന്‍ അവരുടെ അടിമയായിരിക്കട്ടെ.” 

28പളയത്തിനു ശേഷം 350 വര്‍ഷം കൂടി 
നോഹ ജീവിച്ചു. 29950 വര്‍ഷക്കാലം ജീവിച്ച 
തിനു ശേഷം നോഹ മരിച്ചു. 


രാജ്യങ്ങള്‍ വളര്‍ന്നു വ്യാപിക്കുന്നു 
10% ഹാം, യാഫേത്ത്‌ എന്നിവരായി 

രുന്നു നോഹയുടെ പുത്രന്മാര്‍. പ്രളയ 
ത്തിനു ശേഷം ഈ മൂന്നു പേരും അനേകം 
മക്കളുടെ പിതാക്കന്മാരായിത്തീര്‍ന്നു. ശേമി 
ന്‍െറയും ഹാമിന്‍െറയും യാഫെത്തിന്‍െറയും 
പിന്‍ഗാമികളെപ്ഛറ്റി ഇനി പറയുന്നു. 


യാഫെത്തിന്‍െറ പിന്‍ഗാമികള്‍ 

യാഫെത്തിന്‍റെറ പുത്രന്മാര്‍: ഗോമര്‍, 
മാഗോഗ്‌, മാദായി, യാവാന്‍, തൂബല്‍, മേശക്‌, 
തീരാസ്‌. 

ദദഗാമെരിന്‍െറ പുത്രന്മാര്‍: അസ്കെനാസ്‌, 
രീഫത്ത്‌, തോഗര്‍മ്മാ. 

4്താവാനന്‍െറ പുത്രന്മാര്‍: എലീശാ, തര്‍ശീശ്‌, 
കിത്തീം, ദോദാനീം, 

മെഡിറ്ററേനിയന്‍ സമുദ്രത്തിന്‍റെ തീരപ്ര 
ദേശത്തു ജീവിച്ചവര്‍ യാഫെത്തി൯ന്‍െറെ ഈ 
വംശ പരമ്പരയില്‍ പെട്ടവരാണ്‌. ഓരോ പുത്ര 
നും സ്വന്തം ഭൂമിയുണ്ടായി. എല്ലാ ഗോത്രവും 
വളര്‍ന്ന്‌ വിവിധ രാഷ്ട്രങ്ങളുണ്ടായി. ഓരോ 
രാഷ്ട്രത്തിനും അതിന്‍േറതായ ഭാഷയുണ്ടായി. 





ഹാമിന്‍െറ പിന്‍ഗാമികള്‍ 

ഹാമിന്‍െറ പുത്രന്മാര്‍: കൂശ്‌, മിസ്രയീം, 
പൂത്ത്‌, കനാന്‍. 

കൂശിന്‍െറ പുത്രന്മാര്‍: സെബാ, ഹവീലാ, 
സബ്താ, രമാ, സബ്തെക്കാ. രമായുടെ പുത്ര 
ന്മാര്‍: ശൈബ, ദെദാന്‍. 

8കൂശിന്‌ നിമ്രോദ്‌ എന്നൊരു പുത്രനുമുണ്ടാ 
യിരുന്നു. നിമ്രോദ്‌ ഭൂമിയില്‍ അതിശക്തനായി 
ത്തീര്‍ന്നു. 9യഹോവയുടെ മുമ്പില്‍ നിമ്രോദ്‌ 
ഒരു വലിയ വേട്ടക്കാരനായിരുന്നു. അതുകൊ 
ണ്ടാണ്‌ ആളുകള്‍ മറ്റുള്ളവരെ അവനുമായി 
താരതമ്യപ്പെടുത്തി ഇങ്ങനെ പറയുന്നത്‌, 
“യഹോവയുടെ മുമ്പില്‍ ഒരു വലിയ വേട്ടക്കാ 
രനായ നിമ്രോദിനെപ്പോലെയാണയാള്‍.” 

1നിമ്രോദി൯ന്‍െറ സാമ്രാജ്യം ബാബേല്‍, 
എരെക്‌, കലേനേ, അക്കാദ്‌ എന്നിങ്ങനെ 
ശിനാര്‍ രാജ്യത്തെ നഗരങ്ങളിലാരംഭിക്കുന്നു. 
11നിമ്രോദ്‌ അശ്ശൂരിലേക്കും പോയി. നിമ്രോദ്‌ 
അശ്ശൂരില്‍ നീനവേ, രെഹോബോത്ത്‌ ഈർ, 
കാലഹ്‌, 1രേസെ൯ന്‍ എന്നീ നഗരങ്ങള്‍ 
പണിതു. (നീനവേയ്ക്കും കലാഹയ്ക്കുമിട 
യ്ക്കു സ്ഥിതി ചെയ്യുന്ന രേസെനായിരുന്നു 
വലിയ നഗരം.) 

മലുൂദീം, അനാമീം, ലെഹാബീം, നഫ്തൂഹീം 
14പത്രുസ്ീം, കസ്റുഹീം, കഫ്തോരീം എന്നിവി 
ടങ്ങളിലെ മിസ്രയീം പുത്രന്മാര്‍ ഫെലിസ്ത്യ 
രുടെ പൂര്‍വ്വികരായിരുന്നു. 

കനാന്‍ സീദോന്‍െറ പിതാവായിരുന്നു. 
സീദോന്‍ കനാന്‍െറ ആദ്യപൂത്രനായിരുന്നു. 








ഹിതൃരുടെ പിതാവായ ഹേത്തിന്‍െറയും 
പിതാവായിരുന്നു കനാന്‍. 16പിന്നെ യെബൂ 
സ്ധ്യര്‍, അമോര്യര്‍, ഗിര്‍ഗ്ഗശ്യര്‍, 17ഹിവ്യര്‍, അര്‍ 
ക്ഷ്യര്‍, സിന്്യര്‍, 18അര്‍വ്വാദ്യര്‍, സെമാര്യര്‍, ഹമാ 
ത്ൃര്‍ എന്നിവര്‍ കനാന്‍െറ മക്കളായിരുന്നു. 
കനാന്‍െറ കുടുംബങ്ങള്‍ ലോകത്തിന്‍െറ 
നാനാഭാഗങ്ങളിലേക്ക്‌ വ്യാപിച്ചു. 

കനാന്യരുടെ ഭൂമി, സീദോ൯മുതല്‍ ഗെരാ 
രിന്‍െറെ ദിശയില്‍ ഗാസ്റ്റാവരെയും സൊദോം, 
ഗൊമോര, ആദ്മാ, സെബോയീം എന്നിവ 
യുടെ ദിശയില്‍ ലാശവരെയും ആയിരുന്നു. 

20അവരെല്പാം ഹാമിന്‍െറ പിന്‍ഗാമികളായി 
രുന്നു. ആ കുടുംബക്കാര്‍ക്കെല്ലാം അവരുടേതായ 
ഭൂവിഭാഗവും ഭാഷയുമുണ്ടായിരുന്നു. അവരെ 
ല്ലാം പ്രത്യേക രാഷ്ട്രങ്ങളായിത്തീര്‍ന്നു. 








ശേമിന്‍െറ പിന്‍ഗാമികള്‍ 

മിയാഫെത്തി൯െറ മൂത്ത സഹോദരനാ 
യിരുന്നു ശേം. എബ്രായജനതയുടെ പിതാ 
വായ എബെര്‍ ശേമിന്‍െറെ ഒരു പി൯ഗാമിയാ 
യിരുന്നു. * 
22ഏലാം, അശ്ശൂർ, അര്‍പ്പക്ഷാദ്‌, ലൂദ്‌, അരാം 
ന്നിവര്‍ ശേമിന്‍െറ മക്കളായിരുന്നു. 
23അരാമിന്‍െറ പുത്രന്മാര്‍: ഈസ്‌, ഹൂള്‍, 
ഗേഥെര്‍, മശ്‌ എന്നിവരായിരുന്നു. 








ഉല്പത്തി 10:16-11:24 


ഇഷ്ടിക കൊണ്ട്‌ വീടുണ്ടാക്കി. കുമ്മായത്തിനു 
പകരം കീലാണ്‌ അവര്‍ ഉപയോഗിച്ചത്‌. 

ദ്അപ്പോള്‍ ജനങ്ങള്‍ പറഞ്ഞു, “നമുക്ക്‌ 
നമ്മള്‍ക്കായി ഒരു നഗരം പണിയാം. ആകാശം 
മുട്ടെ ഒരു ഗോപുരവും നമുക്ക്‌ പണിയാം. 
നാം പ്രസിദ്ധരാകും. അതു നമ്മെ ഒരുമയുള്ള 
വരാക്കും. നാം ഭൂമിയിലെമ്പാടും ചിതറുക 
യില്ല.” ടനഗരവും ഉന്നതഗോപുരവും കാണാന്‍ 
യഹോവ ഇറങ്ങിവന്നു. അതെല്ലാം ഉണ്ടാക്കുന്ന 
മനുഷ്യരെ യഹോവ കണ്ടു. യഹോവ പറ 
ഞ്ഞു, “ഇവരെല്ലാം ഒരേ ഭാഷ സംസാരിക്കുന്നു. 
അവര്‍ ഒരുമയോടെയാണ്‌ ഈ ജോലി ചെയ്യു 
ന്നത്‌. ഇതവര്‍ക്കു ചെയ്യാനാകുന്നതിനെറ 
ആരംഭം മാത്രമാണ്‌. താമസിയാതെ അവര്‍ക്ക്‌ 
ആഗ്രഹിക്കുന്നതെന്തും ചെയ്യാനുള്ള കഴിവു 
ണ്ടാകും. "അതിനാല്‍ നമുക്കു ചെന്ന്‌ അവരുടെ 
ഭാഷ കലക്കാം. അപ്പോള്‍ അവര്‍ക്കു പരസ്പരം 
മനസ്സിലാകാതെ പോകും.” 

അങ്ങനെ യഹോവ ജനത്തെ ലോകമെ 
മ്പാടും ചിതറിച്ചു. അതിനാല്‍ നഗരം പൂര്‍ 
ത്തിയാക്കാന്‍ അവര്‍ക്കു കഴിഞ്ഞില്ല. ?അവിടെ 
വച്ചാണ്‌ യഹോവ ലോകത്തിന്‍റെ ഭാഷ 
യാകെ കലക്കിയത്‌. അതിനാല്‍ ആ സ്ഥലത്തെ 
“ബാബേല്‍” എന്നു വിളിക്കുന്നു. അങ്ങനെ 
യഹോവ ജനങ്ങളെ അവിടെനിന്ന്‌ ഭൂമിയുടെ 








24അര്‍പ്പക്ഷാദ്‌ ശാലഹിന്‍െറ പിതാവായി 
രുന്നു. ശാലഹ്‌ ഏബെരിന്‍െറ പിതാവും. 25ഏ 
ബെര്‍ രണ്ടു പുത്രന്മാരുടെ പിതാവായിരുന്നു. 
പേലെഗ്‌ എന്നായിരുന്നു ഒരുവന്‍െറ പേര്‌. 
അവന്‍െറ കാലത്തായിരുന്നു ഭൂമി രണ്ടായി 
ഭാഗിക്കപ്പെടുത്‌. അതിനാലാണ്‌ അവന്‌ ആ 
പേരു വീണത്‌. മറ്റേ സഹോദരന്‍െറ പേര്‌ 
യോക്താ൯ എന്നായിരുന്നു. 

26യോക്താന്‍െറ പുത്രന്മാര്‍: അല്‍മോദാദ്‌, 
ശാലെഫ്‌, ഹസര്‍മ്മാവെത്ത്‌, യാരഹ്‌, 27ഹദോ 
രാം, ഈസാല്‍, ദിക്ടാഹ്‌, 2ഓബാല്‍, അബീമാ 
യേല്‍, ശെബാ, 22ഓഫീര്‍ ഹവീലാ, യോബാ 
ബ്‌. ദിമേശായ്ക്കും കിഴക്കുള്ള മലയോരരാജ്യ 
ത്തിനുമിടയ്ക്കുള്ള പ്രദേശത്താണ്‌ ഈ ജനത 








വസിച്ചത്‌. സെഫാര്‍ രാജ്യത്തിന്‍െറ ദിശയി 
ലായിരുന്നു മേശാ. 
31അവരൊക്കെയൊണ്‌ ശേമിന്‍൯ന്‍െറ കുടും 


ബക്കാര്‍. അവരും കുടുംബം, ഭാഷകള്‍, രാജ്യ 
ങ്ങള്‍, ജനതകള്‍ എന്നിങ്ങനെ വിന്യസിക്ക 


പെട്ടിരുന്നു. 


പല ഭാഗങ്ങളിലേക്കു ചിതറിച്ചു. 


ശേമിന്‍൯ന്‍െറ ഗോത്രത്തിന്‍റെ കഥ 

1ശേമിന്‍െറെ ഗോത്രത്തിന്‍റെ കഥ ഇനി 
പറയുന്നു. പ്രളയത്തിനു രണ്ടു വര്‍ഷത്തിനു 
ശേഷം ശേമിന്‍െറ നൂറാം വയസ്സില്‍ അവന്‍െറ 
പുത്രനായ അര്‍പ്പക്ഷാദ്‌ പിറന്നു. 1അതിനു 
ശേഷം ശേം 500 വര്‍ഷം ജീവിച്ചു. അവന്‍ മറ്റു 
പുത്രീപുത്രന്മാരുമുണ്ടായി. 

12അര്‍പ്പക്ഷാദിനു മുപ്പത്തിയഞ്ചു വയസ്സാ 
യപ്പോള്‍ അവന്‍െറ പുത്രനായ ശാലഹ്‌ 
പിറന്നു. 13ശാലഹ്‌ പിറന്നതിനുശേഷം അര്‍ 
ക്ഷാദ്‌ 403 വര്‍ഷം ജീവിച്ചു. അക്കാലത്ത്‌ 
അവന്‍ മറ്റു പുത്രന്മാരും പുത്രിമാരുമുണ്ടായി. 

14ശാലഹിനു മുപ്പതുവയസ്സായപ്പോള്‍ അവ 
നെറ പുത്രനായ ഏബെര്‍ പിറന്നു. 1“ഏബെ 
രിന്റെ ജനനശേഷം ശാലഹ്‌ 403 വര്‍ഷം 
ജീവിച്ചു. അതിനിടെ അവനു മറ്റു പുത്രീ 
പുത്രന്മാരും ജനിച്ചു. 

1ഏബെരിന്‌ മുപ്പത്തിനാലു വയസ്സായ 














32നോഹയുടെ പുത്രന്മാരുടെ വംശാവലി 

അതാണ്‌. അവര്‍ തങ്ങളുടെ രാജ്യത്തിനനു 
സരിച്ച്‌ വിന്യസിക്കപ്പെട്ടു. ഈ കുടുംബങ്ങ 
ളില്‍ നിന്നുള്ളവരാണ്‌ പ്രളയശേഷം ഭൂതല 
മാകെ വ്യാപിച്ചത്‌. 





വിഭജിക്കപ്പെട്ട ജനം 
പ്രളയത്തിനു ശേഷം ലോകം മുഴുവന്‍ 
] ഒരു ഭാഷ സംസാരിച്ചു. എല്ലാ മനുഷ്യരും 
ഒരേ വാക്കുകള്‍ ഉപയോഗിച്ചു. 2ജനങ്ങള്‍ 
കിഴക്കുനിന്നും നീങ്ങി ശിനാര്‍ രാജ്യത്ത്‌ ഒരു 
സമതലം കണ്ടെത്തി. അവര്‍ അവിടെ താമസ 
മാരംഭിച്ചു. 
ജനങ്ങള്‍ പറഞ്ഞു, “നമ്മള്‍ ഇഷ്ടികയു 
ണ്ടാക്കി അത്‌ തീയില്‍ ഇട്ടു ചൂട്ട്‌ കടുപ്പമുള്ള 











താക്കണം.” അങ്ങനെ അവര്‍ കല്ലിനു പകരം 
എബ്രായ ... പിന്‍ഗാമിയായിരുന്നു എസേരിന്‍െറ 
പുത്രന്മാരുടെ പിതാവ്‌ ശേമിനു പിറന്നവന്‍ 





എന്നര്‍ത്ഥം. 


പ്പോള്‍ അവന്‍െറ പുത്രന്‍ പേലെഗ്‌ പിറന്നു. 
17പേലെഗിന്‍െറെ ജനനശേഷം ഏബെര്‍ 430 
വര്‍ഷം ജീവിച്ചു. അതിനിടെ മറ്റു പുത്രീപുത്ര 
ന്മാരുമുണ്ടായി. 

1“പേലെഗിനു മുപ്പതു വയസ്സായപ്പോള്‍ 
രെയൂ എന്ന പുത്ര൯ ജനിച്ചു. 9രെയൂവിനന്‍െറ 
ജനനശേഷം പേലെഗ്‌ 209 വര്‍ഷം ജീവിച്ചു. 
അതിനിടെ അവനു മറ്റു പുത്രീപുത്രന്മാരുമു 
ണ്ടായി. 

2രെയൂവിന്‌ മുപ്പത്തിരണ്ടു വയസ്സായ 
പ്പോള്‍ പുത്രനായ ശെരൂഗ്‌ ജനിച്ചു. 2ശെരൂ 
ഗിന്‍െറ ജനനത്തിനു ശേഷം രെയൂ 207 വര്‍ഷം 
ജീവിച്ചു. അതിനിടെ അയാള്‍ക്കു മറ്റു പുത്രീ 
പുത്രന്മാരും ജനിച്ചു. 

2ശെരൂഗിനു മുപ്പതു വയസ്സായപ്പോള്‍ 
പുത്രനായ നാഹോര്‍ ജനിച്ചു. 23നാഹോര്‍ 
ഉണ്ടായശേഷം ശെരൂഗ്‌ 200 വര്‍ഷം ജീവിച്ചു. 
അതിനിടെ മറ്റു പുത്രീപുത്രന്മാരും ജനിച്ചു. 
24നാഹോരിന്‌ ഇരുപത്തിയൊമ്പത്‌ വയസ്സായ 


ഉല്പത്തി 11:25-12:20 


വം പുത്രനായ തേരഹ്‌ പിറന്നു. മതേര 
ഹിന്‍െറെ ജനനത്തിനുശേഷം നാഹോര്‍ 119 
വര്‍ഷം ജീവിച്ചു. അതിനിടെ മറ്റു പുത്രീപുത്ര 
ന്മാരും ജനിച്ചു. 

2തേരഹിന്‌ എഴുപതു വയസ്സായപ്പോള്‍ 
പുത്രന്മാരായ അബ്രാമും നാഹോരും ഹാരാനും 
ജനിച്ചു. 


തേരഹിന്‍െറ കുടുംബകഥ 

മതേരഹിന്‍െറ കുടുംബകഥയാണിത്‌. 
അബ്രാം, നാഹോര്‍, ഹാരാന്‍ എന്നിവരുടെ 
പിതാവായിരുന്നു തേരഹ്‌. ഹാരാ൯ ലോത്തി 
ന്‍െറ പിതാവ്‌. തന്‍െറ പിതാവായ തേരഹ്‌ 
ജീവിച്ചിരിക്കുമ്പോള്‍ത്തന്നെ ഹാരാ൯ തന്‍െറ 
ജന്മദേശമായ ബാബിലോണിലെ ഈരില്‍ 
വച്ചു മരിച്ചു. 22അബ്രാമും നാഹോരും വിവാ 
ഹം കഴിച്ചു. അബ്രാമിന്‍െറ ഭാര്യ സാറായി. 
നാഹോരിനന്‍െറ ഭാര്യ മില്‍ക്കാ. അവള്‍ ഹാരാ 
ന്‍െറ മകളായിരുന്നു. ഹാരാ൯ മില്‍ക്കയുടെയും 
യിസ്ക്കയുടെയും പിതാവായിരുന്നു. 30വന്ധ്യ 
യായ സാറായിക്ക്‌ മക്കളുണ്ടായിരുന്നില്ല. 

തേരഹ്‌ തന്‍െറ eA 
ബാബിലോണിലെ ഈരില്‍നിന്നും പോയി. 
കനാനിലേക്കു പോകാനായിരുന്നു അവരുടെ 
ഉദ്ദേശം. തേരഹിനോടൊപ്പം പുത്രനായ 
അബ്രാം, പനത്രനായ ലോത്ത്‌, (ഹാരാന്‍െറ 
പുത്രന്‍) മരുമകള്‍ സാറായി, (അബ്രാമിന്‍െറ 
ഭാര്യ) എന്നിവരുമുണ്ടായിരുന്നു. അവര്‍ 
ഹാരാന്‍ പട്ടണത്തിലെത്തി അവിടെ താമസി 
ക്കാന്‍ തീരുമാനിച്ചു. 32തേരഹ്‌ 205 വയസ്സുവരെ 
ജീവിച്ചു. ഹാരാനില്‍ വച്ച്‌ അവന്‍ മരിച്ചു. 











ദൈവം അബ്രാമിനെ വിളിക്കുന്നു 


10 


യഹോവ തനിക്കു പ്രത്യക്ഷപ്പെട്ട അതേ 
സ്ഥലത്ത്‌ യഹോവയെ ആരാധിക്കുന്നതിനു 
വേണ്ടി അബ്രാം ഒരു യാഗപീഠം പണിതു. 
അനന്തരം അബ്രാം അവിടെനിന്നും പുറപ്പെട്ട 
ബേഥേലിനു കിഴക്കുള്ള പര്‍വൃതത്തിലേക്കു 
പോയി. അബ്രാം അവിടെ കൂടാരമടിച്ചു. 
ബേഥേല്‍ ആ സ്ഥലത്തിനു പടിഞ്ഞാറായി 
രുന്നു. ഹായി നഗരം കിഴക്കും. ആ സ്ഥലത്ത്‌ 
അബ്രാം യഹോവയുടെ മറ്റൊരു യാഗപീഠം 
പണിതു. അവിടെ അബ്രാം യഹോവയെ ആരാ 
ധിച്ചു. "അതിനുശേഷം അബ്രാം യാത്ര തുടര്‍ന്നു. 
നെഗെവ്‌ ദേശത്തേക്ക്‌ അബ്രാം പോയി. 











അബ്രാം ഈജിപ്തില്‍ 

10അക്കാലത്ത്‌ ആ ദേശത്ത്‌ വളരെ വരള്‍ 
ച്ചയുണ്ടായി. മഴ പെയ്തില്ല: കടുത്ത ക്ഷാമവും 
നേരിട്ടു. അതിനാല്‍ അബ്രാം ഈജിപ്തിലേക്കു 
പോയി. തന്‍െറ ഭാര്യ സാറായി അതിസുന്ദ 
രിയാണെന്ന്‌ അബ്രാം കണ്ടു. അതിനാല്‍ ഈജി 
പ്തിലെത്തുന്നതിനു തൊട്ടുമുമ്പ്‌ അബ്രാം 
പത്നിയോടു പറഞ്ഞു, “നീയൊരു സുന്ദരിയാ 
ണെന്നെനിക്കറിയാം. 1ഇഈജിപ്തിലെ പുരുഷ 
ന്മാര്‍ നിന്നെ കാണും. അപ്പോളവര്‍ പറയും, 
“ഇവള്‍ ഇയാളുടെ ഭാര്യയാണ്‌.” അതിനാല്‍ 
നിന്നെ നേടുന്നതിന്‌ അവര്‍ എന്നെ കൊല്ലാ 
നിടയുണ്ട്‌. 13അതിനാല്‍ നീയെന്‍റെ സഹോദ 
രിയാണെന്ന്‌ എല്ലാവരോടും പറയുക. 
അപ്പോള്‍ അവരെന്നെ വധിക്കയില്ല. ഞാന്‍ 
നിന്‍െറ സഹോദരനാണെന്നു കരുതി അവരെ 
ന്നോടു ദയ കാണിക്കും. അങ്ങനെ നിനക്കെ 
ന്‍െറ ജീവന്‍ രക്ഷിക്കാനാവും.” 

14അങ്ങനെ അബ്രാം ഈജിപ്തിലെത്തി. 








യഹോവ അബ്രാമിനോടു കല്ലിച്ചു, 
] “നിന്‍െറ രാജ്യത്തെയും സ്വജനങ്ങളെയും 
വിട്ടുപോകുക. നിന്‍െറ അപ്പന്‍റെ കുടുംബ 
ത്തെ വിട്ട്‌ ഞാന്‍ കാട്ടിത്തരുന്ന രാജ്യത്തേക്കു 
പോകുക. 
നിന്നില്‍നിന്നു ഞാനൊരു മഹാരാഷ്ട്രം 
പണിയും. നിന്നെ ഞാന്‍ അനുഗ്രഹിക്കുകയും 
നിന്‍െറ നാമം ഞാന്‍ പ്രസിദ്ധമാക്കുകയും 
ചെയ്യും. 
നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാന്‍ അനു 
ഗ്രഹിക്കുകയും നിന്നെ ശപിക്കുന്നവരെ ഞാന്‍ 
ശപിക്കുകയും ചെയ്യും. ഭൂമിയിലെ എല്ലാ മനു 
ഷ്യരെയും ഞാന്‍ നിന്നിലൂടെ അനുഗ്രഹിക്കും.” 


അബ്രാം കനാനിലേക്കു പോകുന്നു 
അബ്രാം യഹോവയെ അനുസരിച്ച്‌ 
ഹാരാ൯ വിട്ടു. ലോത്തും കൂടെയുണ്ടായിരുന്നു. 
അപ്പോള്‍ അബ്രാമിന്‌ എഴുപത്തിയഞ്ച്‌ വയ 
സ്റായിരുന്നു. അബ്രാം തന്‍െറ ഭാര്യയായ 
സാറായി, അനന്തിരവനായ ലോത്ത്‌, അടിമക 
ളെല്ലാം കൂടാതെ ഹാരാനില്‍ വച്ച്‌ തനിക്കു 
ലഭിച്ചതെല്ലാം കൂടെ കൊണ്ടുപോയിരുന്നു. 
അബ്രാമും സംഘവും ഹാരാന്‍ വിട്ട കനാന്‍ 
ദേശത്തേക്കു പോയി. അവര്‍ കനാ൯ദേശത്തു 
കൂടി സഞ്ചരിച്ച്‌ ശേഖേം പട്ടണം വരെ എത്തു 
കയും പിന്നെ മോരേയുടെ വന്‍മരം നില്‍ക്കു 
ന്നിടത്തേക്കു പോകുകയും ചെയ്തു. കനാന്യ 
രാണ്‌ അപ്പോളവിടെ താമസിച്ചിരുന്നത്‌. 
യഹോവ അബ്രാമിനു പ്രതൃക്ഷപ്പെട്ടു. 
യഹോവ പറഞ്ഞു, “ഈ ദേശം ഞാന്‍ നിന്‍െറ 
പിന്‍ഗാമികള്‍ക്കു നല്‍കും.” 


ഈജിപ്തിലെ പുരുഷന്മാര്‍ അതിസുന്ദരി 
യായ സാറായിയെ കണ്ടു. “ഈജിപ്തിലെ 
ചില നേതാക്കന്മാരും അവളെ കണ്ടു. അവര്‍ 
അവളുടെ സരനന്ദര്യത്തെപ്ഛറ്റി ഫറവോനോടു 
പറഞ്ഞു. അവര്‍ സാറായിയെ ഫറവോന്‍റെ 
കൊട്ടാരത്തിലേക്കു കൊണ്ടുപോയി. 16സാറാ 
യിയുടെ സഹോദരനെന്ന നിലയില്‍ അബ്രാ 
മിനോടു ഫറവോന്‍ വളരെ ദയാപൂര്‍വ്വം പെരു 
മാറി. ഫറവോന്‍ അബ്രാമിന്‌ കന്നുകാലിക 
ളെയും ആടുകളെയും കഴുതകളെയും സമ്മാ 
നിച്ചു. അബ്രാമിന്‌ ഭൂത്യന്മാരെയും ഭൂത്യക 
ളെയും ഒട്ടകങ്ങളെയും സമ്മാനിച്ചു. 

17ഫറവോന്‍ അബ്രാമി൯ന്‍െറെ ഭാര്യയെ 
കൊണ്ടുപോയി. അതിനാല്‍ യഹോവ ഫറ 
വോനും കുടുംബക്കാര്‍ക്കും മാരകരോഗങ്ങള്‍ 
നല്‍കി. 18അതു നിമിത്തം ഫറവോന്‍ അബ്രാ 
മിനെ വിളിച്ചു പറഞ്ഞു, “നീയെന്നോടു 
കടുത്ത തെറ്റാണു ചെയ്തത്‌! സാറായി 
നിന്‍െറ ഭാര്യയാണെന്ന്‌ നീ എന്തുകൊണ്ടെ 
ന്നോടു പറഞ്ഞില്ല? 

1അവളെന്‍െറെ സഹോദരി” എന്നാണു നീ 
പറഞ്ഞത്‌. എന്തിനാണങ്ങനെ പറഞ്ഞത്‌? 
അതുകൊണ്ടാണ്‌ ഞാനവളെ ഭാര്യയായി സ്വീ 
കരിച്ചത്‌. എന്നാലിതാ ഞാന്‍ നിന്‍െറ ഭാര്യയെ 








തിരികെ തരുന്നു. അവളെയും കൊണ്ട്‌ 
പൊയ്ക്കൊള്ളു!” 
20അനന്തരം അബ്രാമിനെ ഈജിപ്തിനു 





പുറത്താക്കാന്‍ ഫറവോന്‍ കല്ലിച്ചു. അതിനാല്‍ 
അബ്രാം തന്‍െറ പത്നിയോടൊത്ത്‌ ഈജിപ്തു 
വിട്ടു. തങ്ങള്‍ക്കുണ്ടായിരുന്നതെല്പാം അവര്‍ 
കൂടെ കൊണ്ടുപോവുകയും ചെയ്തു. 


അബ്രാം കനാനിലേക്കു മടങ്ങുന്നു 

അങ്ങനെ അബ്രാം ഈജിപ്തു വിട്ടു. 
] അബ്രാം തന്‍െറ പത്നിയും തനിക്കുള്ള 
തെല്ലാമായി നെഗെവ്‌ ദേശത്തുകൂടി സഞ്ച 
രിച്ചു. ലോത്തും അവനോടൊച്പമുണ്ടായിരുന്നു. 
2ആ സമയത്ത്‌ അബ്രാം വളരെ ധനികനായി 
രുന്നു. അനേകം കന്നുകാലികളും വെള്ളിയും 
സ്വര്‍ണ്ണവും അവനുണ്ടായിരുന്നു. 

അബ്രാം തന്‍െറ യാത്ര തുടര്‍ന്നു. അയാള്‍ 

നെഗെവില്‍നിന്നും ബേഥേലിലേക്കൂ മടങ്ങി. 
ബേഥേല്‍ പട്ടണത്തിനും ഹായി പട്ടണത്തി 
നും ഇടയ്ക്കുള്ള ഒരു സ്ഥലത്തേക്ക്‌ അബ്രാം 
പോയി. അവനും കുടുംബവും മുമ്പ്‌ താവള 
മടിച്ച സ്ഥലം തന്നെയായിരുന്നു അത്‌. “അവി 
ടെയായിരുന്നു അബ്രാം ഒരു യാഗപീഠം നിര്‍ 
മ്മിച്ചത്‌. അങ്ങനെ അബ്രാം അവിടെ യഹോ 
വയെ ആരാധിച്ചു. 


അബ്രാമും ലോത്തും വേര്‍പിരിയുന്നു 

ടആ സമയം ലോത്ത്‌ അബ്രാമിനോടൊപ്പം 
യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. ലോത്തിന്‌ അനേ 
കം മൃഗങ്ങളും കൂടാരങ്ങളുമുണ്ടായിരുന്നു. അ 
ബ്രാമിനും ലോത്തിനും അനവധി മൃഗങ്ങളുണ്ടാ 
യിരുന്നതിനാല്‍ അവയ്ക്കു വേണ്ടത്ര ആഹാരം 
ആ ദേശത്തു ലഭിച്ചിരുന്നില്ല. "കനാന്യരും പെരി 
സ്യരും ആ സമയത്ത്‌ അവിടെ വസിച്ചിരുന്നു. 
അബ്രാമിന്‍െറയും ലോത്തിന്‍െറെയും ഇടയന്മാര്‍ 
തമ്മില്‍ ശണ്ഠയുമുണ്ടായി. 

അതിനാല്‍ അബ്രാം ലോത്തിനോടു പറ 
ഞ്ഞു, “നമ്മള്‍ക്കിടയില്‍ കലഹം വേണ്ട. 
നിന്‍റെയും എന്‍റെയും ആള്‍ക്കാര്‍ തമ്മിലും 
കലഹം പാടില്ല. നമ്മളെല്ലാം സഹോദരന്മാ 
രാണ്‌. 9നമ്മള്‍ വേര്‍പിരിയണം. നിനക്കിഷ്ട 
മുള്ള സ്ഥലം തെരഞ്ഞെടുക്കാം, നീ ഇടതു ദിശ 
യിലേക്കു പോയാല്‍ ഞാന്‍ വലതുവശത്തേക്കു 
പോകാം. നീ Te ISN പോയാല്‍ ഞാന്‍ 
ഇടത്തേക്കും പോകാം.” 

10ലോത്ത്‌ ചുറ്റും നോക്കിയപ്പോള്‍ യോര്‍ദ്ദാന്‍ 
താഴ്വര കണ്ടു. അവിടെ ധാരാളം വെള്ളമു 
ണ്ടെന്നും ലോത്ത്‌ കണ്ടു. (യഹോവ സൊ 
ദോമും ഗൊമോരെയും നശിപ്പിക്കുന്നതിനു 
മുമ്പായിരുന്നു ഇത്‌. സോവര്‍വരെയുള്ള യോര്‍ 
ദന്‍ താഴ്വര മുഴുവന്‍ യഹോവയുടെ ഉദ്യാനം 
പോലെയായിരുന്നു. ഈജിപ്തുദേശം പോലെ 
നല്ല ദേശമായിരുന്നു ഇത്‌.) 1അതിനാല്‍ 
യോര്‍ദ്ദാന്‍ താഴ്വരയില്‍ വസിക്കാന്‍ ലോത്ത്‌ 
തീരുമാനിച്ചു. ഇരുവരും വേര്‍പിരിഞ്ഞു. 
ലോത്ത്‌ കിഴക്കന്‍ ദിക്കിലേക്കു യാത്രയായി. 
12അബ്രാം കനാന്‍ ദേശത്തു തന്നെ തങ്ങി. 
ലോത്ത്‌ താഴ്വരയിലെ പട്ടണങ്ങളിലൊന്നില്‍ 
താമസിച്ചു. ലോത്ത്‌ വളരെ തെക്കുള്ള സൊ 
ദോം നഗരം തന്‍െറ താവളമാക്കി. 13സൊൌദോ 
മിലെ ജനങ്ങള്‍ കൊടും പാപികളാണെന്ന്‌ 
യഹോവ അറിഞ്ഞു. 4ലോത്ത്‌ പോയതിനു 
ശേഷം യഹോവ അബ്രാമിനോടു കല്ലിച്ചു, 
“നിനക്കു ചുറ്റും നോക്കുക. വടക്കും തെക്കും 
കിഴക്കും പടിഞ്ഞാറും നോക്കുക. 15നീ കാണുന്ന 
ഈ ദേശം മുഴുവന്‍ നിനക്കും നിന്‍െറ മക്കള്‍ക്കും 
അവരുടെ മക്കള്‍ക്കുമായി ഞാന്‍ തരും. എക്കാല 
ത്തേക്കും ഇതു നിന്‍േറതാകും. 16ഭൂമിയിലെ 
മണല്‍ത്തരിപോലെ നിന്‍െറ ജനതയെ ഞാന്‍ 
വര്‍ദ്ധിപ്പിക്കും. ഭൂമിയിലെ മണല്‍ത്തരികളെ 
ആര്‍ക്കെങ്കിലും എണ്ണാന്‍ കഴിഞ്ഞാല്‍ നിന്‍െറ 
ജനതയെയും അവര്‍ക്ക്‌ എണ്ണുവാന്‍ കഴിയും. 














11 


ഉല്പത്തി 13:1-14:10 


17അതിനാല്‍ പോവുക. നിന്‍െറ ദേശത്തുകൂടി 
നടക്കുക. ഞാനിപ്പോളിതു നിനക്കു തരുന്നു.” 

18അതിനാല്‍ അബ്രാം തന്‍െറ കൂടാരങ്ങളു 
മഴിച്ചു പോയി. മമ്രേയുടെ വലിയ മരങ്ങള്‍ 
ക്കടുത്തു താമസിക്കാനാണവന്‍ പോയത്‌. അത്‌ 
ഹെബ്രോന്‍ പട്ടണത്തിനടുത്തായിരുന്നു. 
അവിടെ അബ്രാം യഹോവയെ ആരാധിക്കാന്‍ 
ഒരു യാഗപീഠം പണിതു. 


ലോത്ത്‌ പിടിക്കപ്പെട്ടു 

അമ്രാഫെല്‍ ആയിരുന്നു ശിനാര്‍ രാജാവ്‌. 
] അര്യോക്ക്‌ എലാസാരിലെ രാജാവും കെ 
ദൊര്‍ ലായോമെര്‍ ഏലാം രാജാവും തീദാല്‍ 
ഗോയീം രാജാവുമായിരുന്നു. 2ഈ രാജാക്ക 
ന്മാര്‍ ചേര്‍ന്ന്‌ സൊദോം രാജാവായ ബേരാ, 
ഗൊമോരാ രാജാവായ ബിര്‍ശാ, ആദ്മാരാജാ 
വായ ശിനാബ്‌, സെബോയീം രാജാവായ 
ശെമേബെര്‍, ബേലാരാജാവ്‌ (സോവര്‍ എന്നും 
ബേലാ വിളിക്കപ്പെട്ടിരുന്നു) എന്നിവരോടു 
യുദ്ധം ചെയ്തു. 

ഈ രാജാക്കന്മാരെല്ലാം തങ്ങളുടെ സൈന്യ 
ത്തെ സിദ്ദീം താഴ്വരയില്‍ ഒരുമിച്ചു ചേര്‍ത്തു 
(സിദ്ദീം താഴ്വര ഇപ്പോഴത്തെ ഉപ്പുകടലാണ്‌). 
ഈ രാജാക്കന്മാര്‍ പന്ത്രണ്ടു വര്‍ഷക്കാലം 
കെദോര്‍ലായോമെരിനെ സേവിച്ചിരുന്നു. 
എന്നാല്‍ പതിമുന്നാം കൊല്ലം അവരെല്ലാം 
രാജാവിനെതിരെ തിരിഞ്ഞു. അതിനാല്‍ പതി 
നാലാം വര്‍ഷം കെദൊര്‍ലായോമെര്‍ രാജാവ്‌ 
തന്നോടൊപ്പമുണ്ടായിരുന്ന രാജാക്കന്മാരുമൊ 
ത്ത്‌ അവര്‍ക്കെതിരെ യുദ്ധത്തിനു വന്നു. കെ 
ദൊര്‍ലാ യോമെര്‍രാജാവും സുഹൃത്രാജാക്ക 
ന്മാരും രെഫായിമുകളെ അസ്തെരോത്ത്‌ കര്‍ 
ന്നയീമില്‍ വച്ച്‌ തോല്ലിച്ചു. സൂയീമുകളെ 
ഹാമില്‍ വച്ചും തോല്ലിച്ചു. ഏമ്യരെ അവര്‍ 
ശാവേ കിര്യാത്തയീമില്‍ വെച്ചും കീഴടക്കി. 
സേയീരിന്‍െറെ പര്‍വ്വതപ്രദേശം തുടങ്ങി മരുഭൂ 
മിയുടെ അതിര്‍ത്തിയായ എല്ലാരാ൯ വരെ 
യുള്ള പ്രദേശങ്ങളില്‍ താമസിക്കുന്ന ഹോമ്യരെ 
അവര്‍ തോല്പിച്ചു. 

അനന്തരം കെദൊര്‍ലാ യോമെര്‍ വടക്കുള്ള 
ഏന്‍മിശ്പാത്തിലേക്കു ചെന്ന്‌ അമാലേക്യരെ 
തോല്പിച്ചു. അമോര്യരേയും അദ്ദേഹം തോല്ലി 
ച്ചു. ഹസെസോനന്‍്‌-താമാരിലായിരുന്നു അവര്‍ 
വസിച്ചിരുന്നത്‌. 

ആ സമയം സൊദോം, ഗൊമോരാ, ആദ്മാ. 
സെബോയീം, ബേലാ എന്നിവിടങ്ങളിലെ 
രാജാക്കന്മാര്‍ ഒത്തുചേര്‍ന്ന്‌ തങ്ങളുടെ ശത്രുവി 
നെതിരെ യുദ്ധം ചെയ്യാന്‍ പുറപ്പെട്ടു. സിദ്ദീം 
താഴ്വരയിലേക്കാണവര്‍ പോയത്‌. ഏലാ 
മിലെ രാജാവായ കെദൊര്‍ലായോമെര്‍, ഗോ 
യീം രാജാവായ തീദാല്‍, ശിനാര്‍ രാജാവായ 
അമ്രാഫൈല്‍, എലാസാരിലെ രാജാവായ 
അര്യോക്ക്‌ എന്നിവര്‍ക്കെതിരായാണവര്‍ യുദ്ധം 
ചെയ്തത്‌. അതായത്‌ അഞ്ചു രാജാക്കന്മാര്‍ക്കെ 
തിരായി നാലു രാജാക്കന്മാര്‍ യുദ്ധം ചെയ്യുക 
യായിരുന്നു. 

1സിദ്ദീം താഴ്വരയില്‍ കീലു നിറച്ച അന 
വധി കുഴികളുണ്ടായിരുന്നു. സൊദോമിലെയും 
ഗൊമോരയിലെയും രാജാക്കന്മാര്‍ തങ്ങളുടെ 
സൈന്യത്തോടൊത്ത്‌ ഓടിപ്പോവുകയായി 
രുന്നു. ഭടന്മാരില്‍ കുറെപ്പേര്‍ ആ കുഴികളില്‍ 
വീണു. എന്നാല്‍ മറ്റുള്ളവര്‍ മലമുകളിലേക്ക്‌ 
ഓടിപ്പോവുകയും ചെയ്തു. 
































ഉല്പത്തി 14:11-15:11 


വ സൊൌൊദോംകാരുടെയും ഗൊമോരക്കാരു 
ടെയും സര്‍വ്വസ്ധാധനങ്ങളും ശത്രുക്കള്‍ കയ്യ 
ടക്കി. കിട്ടിയ അത്ര ഭക്ഷണവും വസ്ത്രവുമെടു 
ത്തുകൊണ്ട്‌ അവര്‍ ഓടിപ്പോയി. 12സൊദോ 
മില്‍ താമസിക്കുകയായിരുന്ന, അബ്രാമിന്‍െറ 
സഹോദരപുത്രനായ, ലോത്തിനെ ശത്രുക്കള്‍ 
പിടികൂടി. അയാള്‍ക്കുണ്ടായിരുന്നതെല്ലാം പിടി 
ച്ചെടുത്ത്‌ അവര്‍ പോയി. ദപിടിക്കപ്പെടാത്തവ 
രില്‍ ഒരുവന്‍ എബ്രായനായ അബ്രാമിനെ 
കണ്ടു സംഭവങ്ങളറിയിച്ചു. അമോര്യനായ മമ്രേ 
യൂടെ സ്ഥലത്തുള്ള വലിയ മരങ്ങള്‍ക്കടുത്താ 
ണയാള്‍ അപ്പോള്‍ താമസിച്ചിരുന്നത്‌. മമ്രേ, 
എശ്ക്കോല്‍, ആനേര്‍ എന്നിവര്‍ പരസ്പരം 
സഹായിക്കാമെന്ന്‌ കരാര്‍ ചെയ്തിട്ടുണ്ടായി 
രുന്നു. അബ്രാമിയൊും സഹായിക്കാമെന്ന്‌ 
അവര്‍ അയാളുമായും കരാര്‍ ചെയ്തിരുന്നു. 


അബ്രാം ലോത്തിനെ രക്ഷിക്കുന്നു 

14ലോത്ത്‌ ബന്ധനസ്ഥനായ വിവരം 
അബ്രാം അറിഞ്ഞു. അതിനാല്‍ അബ്രാം 
തന്‍െറ കുടുംബാംഗങ്ങളെ മുഴുവന്‍ വിളിച്ചു 
കൂട്ടി. അവര്‍ക്കിടയില്‍ പരിശീലനം ലഭിച്ച 318 
ഭടന്മാരുണ്ടായിരുന്നു. അവരെയും നയിച്ചു 
കൊണ്ട അബ്രാം ശത്രുക്കളെ ദാന്‍പട്ടണം വരെ 
ഓടിച്ചു. 15ആ രാത്രി അബ്രാമും സംഘവും 
ശത്രുക്കളുടെ മേല്‍ ഒരു മിന്നലാക്രമണം നടത്തി. 
ശത്രുക്കളെ തോല്പിച്ച്‌ അവരെ ദമ്മേശെക്കിനു 
വടക്കുള്ള ഹേബാവരെ തുരത്തി. 1ശത്രു 
മോഷ്ടിച്ചെടുത്തതെല്ലാം അബ്രാം തിരികെ 
കൊണ്ടുവന്നു. സ്ത്രീകളെയും കുട്ടികളെയും 
ലോത്തിനെയും അയാളുടെ സാധനങ്ങളെയു 
മെല്ലാം അബ്രാം തിരികെ കൊണ്ടുവന്നു. 

17കെ ദൊര്‍ലായോമെരിനെയും അയാളുടെ 
സഖ്യരാജാക്കന്മാരെയും തോല്ലിച്ച ശേഷം 
അബ്രാം വീട്ടിലേക്കു മടങ്ങി. അപ്പോള്‍ അവനെ 
സ്വീകരിക്കാന്‍ സൊദോം രാജാവ്‌ ശാവേ 
താഴ്വരയിലേക്കിറങ്ങി വന്നു. (രാജാവിന്‍െറ 
താഴ്‌വര എന്നാണതിപ്പോള്‍ അറിയപ്പെടു 
ന്നത്‌.) 





മല്‍ക്കീസേദെക്‌ 

18ശാലേം രാജാവായ മല്‍ക്കീസേദെക്കും 
അബ്രാമിനെ കാണാന്‍ ചെന്നു. അവന്‍ അത്യു 
ന്നതനായ ദൈവത്തിന്‍െറ ഒരു പുരോഹിത 
നായിരുന്നു. മല്‍ക്കീസേദെക്‌ അപ്പവും 
വീഞ്ഞും കൊണ്ടുവന്നു. 1മല്‍ക്കീസേദെക്‌ 
അബ്രാമിനെ അനുഗ്രഹിച്ചു പറഞ്ഞു, 

“സ്വര്‍ഗ്ഗവും ഭൂമിയും സൃഷ്ടിച്ച അത്യുന്നത 
നായ ദൈവം അബ്രാമിനെ അനുഗ്രഹിക്കട്ടെ. 

2ിനിന്‍െറെ ശത്രുക്കളെ തോല്പിക്കാന്‍ നിന്നെ 
സഹായിച്ച അത്യുന്നതനായ ദൈവത്തെ 
നമുക്കു വാഴ്ത്താം.” 

യുദ്ധത്തിനിടയില്‍ താന്‍ നേടിയതിനന്‍െറ 
പത്തിലൊന്ന്‌ അബ്രാം മല്‍ക്കീസേദെക്കിനു 
നല്‍കി. 21അപ്പോള്‍ സൊദോം രാജാവ്‌ അബ്രാ 
മിനോടു പറഞ്ഞു, “ഈ സാധനങ്ങളെല്ലാം 
നിങ്ങള്‍ക്കു സൂക്ഷിക്കാം. ശത്രുക്കള്‍ തട്ടിക്കൊ 
ണ്ടുപോയ എന്‍റെ ആളുകളെ വിട്ടുതന്നാല്‍ 
മാത്രം മതി.” 

പക്ഷേ അബ്രാം സൊദോം രാജാവിനോടു 
പറഞ്ഞു, “ഭൂമിയും സ്വര്‍ഗ്ഗവും സൃഷ്ടിച്ചവനും 
അത്യൂന്നതനുമായ യഹോവയായ ദൈവ 
ത്തോടു ഞാന്‍ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്‌ - 
23നിന്‍േറതായ ഒന്നും- ഒരു നൂലോ ചെരുപ്പിന്‍റെ 











12 


വാറോ പോലും ഞാന്‍ കൈവശം വയ്ക്കുക 
യില്ല. ഒന്നും തന്നെ ഞാന്‍ കൈവശം വയ്ക്കു 
കയില്ലെന്നു പ്രതിജ്ഞ ചെയ്യുന്നു. “ഞാന്‍ 
അബ്രാമിനെ ധനികനാക്കി”യെന്നു നീ പറ 
യാന്‍ ഇടവരുത്തുന്നതിന്‌ എനിക്കാഗ്രഹമില്ല. 
24 എന്‍െറ കൂടെയുള്ള ചെറുപ്പക്കാര്‍ തിന്ന 
ഭക്ഷണം മാത്രമേ ഞാനെടുക്കുന്നുള്ളു. പക്ഷേ 
നീ മറ്റുള്ളവര്‍ക്ക്‌ അവരുടെ പങ്കു നല്‍കണം. 
യുദ്ധത്തില്‍ നാം നേടിയതൊക്കെ എടുത്ത്‌ 
എന്നെ യുദ്ധത്തില്‍ സഹായിച്ച ആനേര്‍, 
എശ്ക്കോല്‍, മമ്രേ എന്നിവര്‍ക്കു കൊടുത്തു 
കൊളള.” 





അബ്രാമുമായി ദൈവത്തിന്‍െറ കരാര്‍ 
ഇതെല്ലാം സംഭവിച്ചതിനുശേഷം യഹോ 

] വയുടെ അരുളപ്പാട്‌ അബ്രാമിന്‌ ഒരു 
ദര്‍ശനത്തിലൂടെയുണ്ടായി. ദൈവം കല്ലിച്ചു, 
“അബ്രാമേ, ഭയപ്പെടേണ്ട. ഞാന്‍ നിന്‍െറ പരി 
ചയാകുന്നു. നിനക്കു ഞാന്‍ വലിയൊരു പ്രതി 
ഫലം നല്‍കുകയും ചെയ്യും.” 

പക്ഷേ അബ്രാം പറഞ്ഞു, “യഹോവയായ 
ദൈവമേ, എന്നെ സന്തുഷ്ടനാക്കുന്ന ഒന്നും 
തരുവാന്‍ നിനക്കാവില്ല. എന്താണെന്നോ? കാര 
ണം എനിക്കു മകനില്ല. അതിനാല്‍ എന്‍െറ 
മരണശേഷം എനിക്കുള്ളതെല്ലാം ദമ്മേശെക്കില്‍ 
നിന്നുള്ള എന്‍െറ അടിമ എല്യേസരിനു കിട്ടും.” 
3അബ്രാം തുടര്‍ന്നു പറഞ്ഞു, “നീ എനിക്കൊരു 
മകനെ തന്നില്ല. അതിനാല്‍ എന്‍െറ വീട്ടില്‍ 
പിറന്ന ഒരടിമയ്ക്ക്‌ എനിക്കുള്ളതെല്ലാം ലഭി 
ക്കുന്നു. 4അപ്പോള്‍ യഹോവ അബ്രാമിനോടു 
സംസാരിച്ചു. ദൈവം പറഞ്ഞു, “നിനക്കുള്ളതെ 
ല്ലാം കിട്ടേണ്ടവ൯ ആ അടിമയായിരിക്കില്ല. 
നിനക്കൊരു പുത്രനുണ്ടാകും. നിനക്കുള്ളതെല്ലാം 
നിന്‍െറ പുത്രനു ലഭിക്കും.” 

ടഅനന്തരം ദൈവം അബ്രാമിനെ പുറത്തേ 
ക്കു നയിച്ചു. ദൈവം പറഞ്ഞു, “ആകാശത്തേ 
ക്കു നോക്കു, അനേകം നക്ഷത്രങ്ങളെ കാണു 
ന്നില്ലേ? നിനക്കെണ്ണാനാകാത്തത്ര നക്ഷത്ര 
ങ്ങള്‍. ഭാവിയില്‍ നിന്‍െറ കുടുംബം അങ്ങനെ 
യായിത്തീരും.” 

അബ്രാം ദൈവത്തില്‍ വിശ്വന്സിച്ചു. അബ്രാ 
മിന്‍െറ വിശ്വാസം, നീതിയോടെ ജീവിക്കുന്ന 
തിനും സദ്പ്രവൃത്തികള്‍ ചെയ്യുന്നതിനും സമ 
മായിരുന്നെന്ന്‌ ദൈവം തീരുമാനിച്ചു. 7ദൈവം 
അബ്രാമിനോടു പറഞ്ഞു, “ബാബിലോണ്യ 
യിലെ ഈരില്‍നിന്നും നിന്നെ കൊണ്ടുവന്ന 
യഹോവയാണു ഞാന്‍. നിനക്ക്‌ ഈ ദേശം 
നല്‍കുന്നതിനാണ്‌ ഞാനങ്ങനെ ചെയ്തത്‌ നീ 
ഈ ദേശത്തിന്‍െറെ ഉടമയായിത്തീതും.” 

&എന്നാല്‍ അബ്രാം പറഞ്ഞു, “എന്‍െറ യജമാ 
നനായ യഹോവേ, ഈ ദേശം എനിക്കു കിട്ടു 
മെന്ന്‌ ഞാനെങ്ങനെയാണ്‌ ഉറപ്പിക്കുക?” 

ദൈവം അബ്രാമിനോടു പറഞ്ഞു, “നമ്മള്‍ 
ഒരു കരാറുണ്ടാക്കും. മൂന്നു വയസ്സായ ഒരു പശു 
വിനെയും മൂന്നു വയസ്സായ ഒരു പെണ്ണാടി 
നെയും മൂന്നു വയസ്സായ ഒരു മുട്ടനാടിനെയും 
കൊണ്ടുവരിക. ഒരു ചങ്ങാലിപ്പക്ഷിയെയും ഒരു 
പ്രാവിന്‍ കുഞ്ഞിനെയും കൂടെ കൊണ്ടു വരിക. 
10അബ്രാം അതെല്ലാം കൊണ്ടുവന്ന്‌ ദൈവ 
ത്തിനു സമര്‍പ്പിച്ചു. ഈ മൃഗങ്ങളെ അബ്രാം 
കൊല്ലുകയും അവയെ ഈരണ്ടു കഷണമായി 
മുറിക്കുകയും ചെയ്തു. അവന്‍ രണ്ടു കഷണ 
ങ്ങളെ നേര്‍ക്കു നേരെ വച്ചു. പക്ഷികളെ രണ്ടു 
കഷണമാക്കിയില്ല. 1പിന്നീട്‌ വലിയ പക്ഷി 

















കള്‍ മൃഗങ്ങളെ തിന്നാന്‍ വന്നു. പക്ഷേ അബ്രാം 
അവയെ ഓടിച്ചു. 

12നേരം വളരെ വൈകി. സൂര്യന്‍ അസ്ത 
മിക്കാറായി. അബ്രാമിനു വളരെ ഉറക്കം വരി 
കയും ഉറക്കത്തിലേക്കു വീഴുകയും ചെയ്തു. 
അയാള്‍ ഉറങ്ങിയപ്പോള്‍ ഭീകരമായ ഇരുട്ടു 
പരന്നു. 13അനന്തരം യഹോവ അബ്രാമിനോടു 
പറഞ്ഞു, “ഇതെല്ലാം നീ അറിയണം: നിന്‍െറ 
പിന്‍ഗാമികള്‍ അവരുടേതല്ലാത്ത രാജ്യത്തു 
വസിക്കാന്‍ പോകുകയാണ്‌. അവരവിടെ 
അന്യരെപ്പോലെ കഴിയും. അന്നാട്ടുകാര്‍ 
അവരെ നാനൂറു വര്‍ഷത്തേക്ക്‌ അടിമകളാ 
ക്കുകയും അവരോടു ക്രൂരതകാട്ടുകയും ചെ 
യും. 4പക്ഷേ അവരെ അടിമകളാക്കിയ രാജ്യ 
ത്തെ ഞാന്‍ ശിക്ഷിക്കും. നിന്‍െറ ജനത അവിടം 
വിട്ടു പോകുകയും ഒരുപാട നല്ല സാധനങ്ങള്‍ 
കൂടെ കൊണ്ടുപോവുകയും ചെയ്യും. 

15“നീ വളരെ വയസ്സാകുന്നതുവരെ ജീവി 
ക്കും. സമാധാനത്തോടെ നീ മരിക്കും. നിന്‍റെ 
കുടുംബത്തോടൊത്ത്‌ നിന്നെയും സംസ്കരി 
ക്കും. 1 നാലു തലമുറകള്‍ക്കു ശേഷം നിന്‍െറ 
ജനത ഈ ദേശത്തേക്കു തിരിച്ചു വരും. ആ 
സമയം, നിന്‍െറ ജനത അമോര്യരെ തോല്ലിക്കും. 
അവിടെ താമസിക്കുന്ന അമോര്യരെ ശിക്ഷി 
ക്കാന്‍ ഞാന്‍ നിന്‍െറ ജനതയെ ഉപയോഗി 
ക്കും. ഇത്‌ ഭാവിയിലെ കാര്യമാണ്‌, കാരണം 
അമോര്യര്‍ ഇപ്പോള്‍ ശിക്ഷിക്കപ്പെടുവാ൯ തക്ക 
വണ്ണം ദുഷ്ടരായിത്തീര്‍ന്നിട്ടില്ല.” 

17സൂര്യന്‍ അസ്തമിച്ചപ്പോള്‍ വലിയ ഇരുട്ടു 
പരന്നു. ചത്ത മൃഗങ്ങള്‍ രണ്ടു കഷണങ്ങളായി 
അപ്പോഴും അവിടെ കിടപ്പുണ്ടായിരുന്നു. ആ 
സമയം പുകയുന്ന ഒരു അഗ്നിസ്തംഭം ചത്ത 
മൃഗങ്ങളുടെ കഷണങ്ങള്‍ക്കിടയിലൂടെ കടന്നു 
പോയി. 

18അങ്ങനെ അന്ന്‌ യഹോവ അബ്രാമിന്‌ 
വാഗ്ദാനം നല്‍കുകയും ഒരു കരാറുണ്ടാക്കു 
കയും ചെയ്തു. യഹോവ പറഞ്ഞു, “ഞാന്‍ 
ഈ ദേശം നിന്‍െറ പി൯ഗാമികള്‍ക്കൂ നല്‍കും. 
ഈജിപ്തുനദിക്കും യൂഫ്രട്ടീസ്‌ മഹാനദി 
ക്കുമിടയിലുള്ള ദേശം ഞാനവര്‍ക്കു നല്‍കും. 
19കേന്്യര്‍, കെനിന്ധ്യര്‍, കദ്മോന്യര്‍, 20ഹിത്ൃയര്‍, 
പെരിന്ധ്യര്‍, രെഫായീമ്യര്‍, 2അമോര്യര്‍, കനാ 
നയര്‍, ഗിര്‍ഗ്ഗശ്യര്‍, യെബൂസ്യർ, എന്നിവരുടെ 


പ പ്‌ 


ദേശമാണിത്‌. 








ഹാഗാര്‍ എന്ന ഭൃത്യ 
സാറായി ആയിരുന്നു അബ്രാമിന്‍റെറ 
] ഭാര്യ. അവള്‍ക്കും അബ്രാമിനും കുട്ടിക 
ളുണ്ടായിരുന്നില്ല. സാറായിക്ക്‌ ഈജിപ്തുകാരി 
യായ ഭൂൃത്യയുണ്ടായിരുന്നു. ഹാഗാര്‍ എന്നായി 
രുന്നു അവളുടെ പേര്‌. 2സാറായി അബ്രാ 
മിനോടു പറഞ്ഞു, “കൂട്ടികളെ പ്രസവിക്കാന്‍ 
യഹോവ ഇതുവരെ എന്നെ അനുവദിച്ചില്ല. 
അതിനാല്‍ എന്‍െറ ഭൃത്യ ഹാഗാരിനോടൊച്പം 
പോകൂ. അവളില്‍നിന്നുണ്ടാകുന്ന കുഞ്ഞിനെ 
ഞാനെന്‍റെ സ്വന്തം കുഞ്ഞിനെപ്പോലെ 
സ്വീകരിച്ചുകൊള്ളാം.” 
അബ്രാം തന്‍െറ പത്നി സാറായിയെ അനുസ 
രിച്ചു. അബ്രാം കനാ൯ദേശത്തു പത്തുവര്‍ഷം 
താമസിച്ചതിനു ശേഷമായിരുന്നു അത്‌. സാറാ 
യി തന്‍െറ ഭര്‍ത്താവായ അബ്രാമിന്‌ ഈജി 
പ്തില്‍നിന്നുള്ള തന്‍െറ ഭൃത്ൃയായിരുന്ന ഹാഗാ 
രിനെ നല്‍കുകയും ചെയ്തു. 





13 


ഉല്പത്തി 15:12-16:16 


ഹാഗാര്‍ അബ്രാമില്‍നിന്നും ഗര്‍ഭം ധരിച്ചു. 
അതു മനസ്സിലാക്കിയപ്പോള്‍ ഹാഗാരിന്‌ അഭി 
മാനം തോന്നുകയും തന്‍െറ യജമാനത്തിയെ 
ക്കാള്‍ ശ്രേഷ്ഠയാണു താനെന്ന തോന്നല്‍ അവ 
ള്‍ക്കുണ്ടാകുകയും ചെയ്തു. പക്ഷേ സാറായി 
അബ്രാമിനോടു പറഞ്ഞു, “എന്‍െറ ഭൂൃത്യയി 
പോള്‍ എന്നെ വെറുക്കുന്നു. ഇതിനു ഞാന്‍ 
നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു. അവളെ ഞാന്‍ 
നിങ്ങള്‍ക്കു തന്നു. അവള്‍ ഗര്‍ഭിണിയായി. 
അപ്പോള്‍ അവള്‍ എന്നെക്കാള്‍ ശ്രേഷ്ഠയെന്നു 
കരുതുകയും ചെയ്തു. ഞങ്ങളിലാരാണു ശരി 
യെന്നു യഹോവ നിശ്ചയിക്കണമെന്നാണെ 
ന്‍െറ ആഗ്രഹം.” 

പക്ഷേ അബ്രാം സാറായിയോടു പറഞ്ഞു, 
“നീ ഹാഗാരിന്‍െറ യജമാനത്തിയാകുന്നു. നിന 
ക്കവളോടു നിന്‍െറയിഷ്ടമനുസരിച്ച്‌ പ്രവര്‍ 
ത്തിക്കാം.” അതിനാല്‍ സാറായി ഹഗാരിനെ 
ശിക്ഷിച്ചു. ഹാഗാര്‍ ദൂരേക്ക്‌ ഓടിപ്പോവുകയും 
ചെയ്തു. 





ഹാഗാരിന്‍െറ പുത്രന്‍ യിശ്മായേല്‍ 

മരൂഭൂമിയിലെ ഒരു നീരുറവയ്ക്കു സമീപം 
വച്ച്‌ ഹാഗാരിനെ യഹോവയുടെ ദൂതന്‍ കണ്ടു. 
ശൂരിലേക്കുള്ള മാര്‍ഗ്ഗമദ്ധ്യേ ആയിരുന്നു അത്‌. 
ഭദദൂുത൯ പറഞ്ഞു, “ഹാഗാര്‍, നീ സാറായിയുടെ 
ഭൂത്ൃയാണ്‌. പിന്നെന്താണിവിടെ നില്‍ക്കുന്നത്‌? 
നീ എങ്ങോട്ടാണു പോകുന്നത്‌?” 

ഹാഗാര്‍ പറഞ്ഞു, “ഞാന്‍ സാറായിയില്‍ 
നിന്നും ഓടി അകലുകയാണ്‌.” 

യഹോവയുടെ ദൂതന്‍ ഹാഗാരിനോടു പറ 
ഞ്ഞു, “സാറായി നിന്‍െറ യജമാനത്തിയാണ്‌. 
അവളുടെ വീട്ടിലേക്കു മടങ്ങി അവളെ അനു 
സരിക്കുക.” 1യഹോവയുടെ ദൂതന്‍ ഹാഗാരി 
നോടു തുടര്‍ന്നു പറഞ്ഞു, “നിന്നില്‍നിന്ന്‌ 
അനേകം പേര്‍ ജനിക്കും. നിന്‍െറ സന്തതി 
പരമ്പരകള്‍ എണ്ണിയാലൊടുങ്ങാത്തത്രയാകും.” 

യഹോവയുടെ ദൂത൯ വീണ്ടും പറഞ്ഞു, 
“ഹാഗാര്‍, ഇപ്പോള്‍ നീ ഗര്‍ഭിണിയാണ്‌, നീ 
ഒരാണ്‍കുഞ്ഞിനെ പ്രസവിക്കും. അവനു 
യിശ്മായേല്‍ എന്നു പേരിടണം, കാരണം നീ 
അവഹേളിക്കപ്പെട്ടുവെന്ന്‌ യഹോവ അറിഞ്ഞു. 
അവന്‍ നിന്നെ സഹായിക്കുകയും ചെയ്യും. 

2അവന്‍ ഒരു കാട്ടുകഴുതയെപ്പോലിരിക്കും. 
അവന്‍ തികച്ചും സ്വതന്ത്രനായിരിക്കും. അവന്‍ 
എല്ലാവര്‍ക്കും എതിരായിരിക്കും. എല്ലാവരും 
അവനും എതിരായിരിക്കും. അവന്‍ ഒരു സ്ഥല 
ത്തുനിന്നും മറ്റൊരു സ്ഥലത്തേക്കു മാറിക്കൊ 
ണ്ടിരിക്കുകയും, തന്‍റെ സഹോദരന്മാരുടെ 
അടുത്ത്‌ താവളമടിക്കുകയും ചെയ്യുമെങ്കിലും 
അവന്‍ അവര്‍ക്കും എതിരായിരിക്കും.” 

യഹോവ ഹാഗാരിനോടു സംസാരിച്ചു. 
ഹാഗാര്‍ ദൈവത്തെ ഒരു പുതിയ പേരില്‍ 
വിളിച്ചു. അവള്‍ അവനോടു പറഞ്ഞു, “നീ 
എന്നെ കാണുന്ന ദൈവമാകുന്നു.” അവള്‍ 
ഇങ്ങനെ പറയാന്‍ കാരണം, “ഈ സ്ഥലത്തു 
പോലും ദൈവം എന്നെ കാണുകയും എന്നെ 
ശ്രദ്ധിക്കുകയും ചെയ്യുന്നു!” എന്നവള്‍ കരുതിയ 
താണ്‌. 14അതിനാല്‍ ആ ജലാശയത്തിന്‌ ബേര്‍- 
ലഹായീ- രോയി എന്നു പേര്‍ വന്നു. കാദേ 
ശിനും ബേരെദിനും മദ്ധ്യേയോയിരുന്നു അത്‌. 
15ഹാഗാര്‍ അബ്രാമിന്‍െറ കുട്ടിയെ പ്രസ 
വിച്ചു. അബ്രാം കുട്ടിക്ക്‌ യിശ്മായേല്‍ എന്നു 
പേരുമിട്ടു. 1ഹാഗാരില്‍ യിശ്മായേല്‍ ജനിച്ച 














ഉല്പത്തി 17:1-18:1 


പ്പോള്‍ അബ്രാമിന്‌ എണ്‍പത്താറു വയസ്സാ 
യിരുന്നു. 


പരിച്ഛേദനം കരാറിന്‍െറ അടയാളം 
] അബ്രാമിന്റെ തൊണ്ണൂറ്റിയൊമ്പതാം 
വയസ്സില്‍ യഹോവ അവനു പ്രത്യക്ഷ 

പ്പെട്ടു. യഹോവ പറഞ്ഞു, “ഞാന്‍ സര്‍വ്വശക്ത 
നായ ദൈവമാകുന്നു.“ എനിക്കു വേണ്ടി ഇക്കാ 
രൃങ്ങള്‍ ചെയുക: എന്നെ അനുസരിച്ച്‌ ശരി 
യായ മാര്‍ഗ്ഗത്തില്‍ ജീവിക്കുക, 2നീ അങ്ങനെ 
ചെയ്താല്‍ ഞാന്‍ നമുക്കിടയില്‍ ഒരു കരാറു 
ണ്ടാക്കാം. നിന്‍റെ ജനതയെ ഒരു വലിയ ജനത 
യാക്കുമെന്നു ഞാന്‍ വാഗ്ദാനം ചെയ്യും.” 

അപ്പോള്‍ അബ്രാം ദൈവത്തിനു മുമ്പില്‍ 
മുട്ടുകുത്തി. ദൈവം അവനോടു പറഞ്ഞു, 
“നമ്മുടെ കരാറിലെ എന്‍െറ ഭാഗം ഇതാണ്‌: 
നിന്നെ ഞാന്‍ അനേകം ജനതകളുടെ പിതാ 
വാക്കും. $ടനി൯െറ പേരു ഞാന്‍ മാറ്റും-നിനന്‍െറ 
പേര്‍ ഇനി അബ്രാം എന്നായിരിക്കില്ല, അബ്രാ 
ഹാം എന്നായിരിക്കും. അനേകം ജനതകളുടെ 
പിതാവാകുന്നതിനാലാണ്‌ നിനക്ക്‌ ഞാന്‍ ഈ 
പേരു നല്‍കിയത്‌. ഞാന്‍ നിനക്ക്‌ അനേകമ 
നേകം പിന്‍ഗാമികളെ നല്‍കും. നിന്നില്‍നിന്നും 
പൂതിയ ജനതകളുണ്ടാകും. നിന്നില്‍നിന്നും 
രാജാക്കന്മാരുണ്ടാകും. "നിനക്കും എനിക്കുമിട 
യില്‍ ഞാനൊരു കരാറുണ്ടാക്കുകയും ചെയ്യും. 
ഈ കരാര്‍ നിന്‍െറ എല്ലാ പി൯ഗാമികള്‍ക്കും 
കൂടി വേണ്ടിയാണ്‌. ഈ കരാര്‍ നിത്യമായി 
തുടരും. ഞാന്‍ നിങ്ങളുടെയും നിങ്ങളുടെ 
സകല പിന്‍ഗാമികളുടെയും ദൈവമായിരി 
ക്കും. ഈ ദേശം ഞാ൯ നിനക്കും നിന്‍െറ 
പി൯ഗാമികള്‍ക്കുമായി നല്‍കുകയും ചെയ്യും. 
നീയിപ്പോള്‍ സഞ്ചരിക്കുന്ന കനാ൯ദേശം 
ഞാന്‍ നിനക്കു തരും. എന്നെന്നേക്കുമായി ഞാന്‍ 
നിനക്ക്‌ ഈ ദേശം തരും. ഞാന്‍ നിന്‍െറ ദൈ 
വമായിരിക്കുകയും ചെയ്യും.” 

ദൈവം അബ്രാഹാമിനോടു പറഞ്ഞു, “ഇനി 
കരാറിലെ നിന്‍െറ ഭാഗം ഇതാകുന്നു. നീയും 
നിന്‍െറ പിന്‍ഗാമികളും എന്‍െറ കരാര്‍ അനു 
സരിക്കും. 11നീ അനുസരിക്കേണ്ട കരാര്‍ ഇതാ 
ണ്‌. നീയും ഞാനും തമ്മിലുള്ള കരാര്‍. ഇതു 
നിന്‍െറ പിന്‍ഗാമികള്‍ക്കും കൂടിയുള്ളതാണ്‌. 
ജനിക്കുന്ന എല്ലാ ആണ്‍കുട്ടികളും പരിച്ഛേ 
ദനം നടത്തിയിരിക്കണം. 11നമ്മള്‍ക്കിടയിലൂള്ള 
കരാര്‍ നിങ്ങള്‍ പാലിക്കുന്നു എന്നതിനുള്ള അട 
യാളമായി നിങ്ങള്‍ അഗ്രചര്‍മ്മം മുറിക്കണം. 
12ആണ്‍കുൂട്ടിക്ക്‌ എട്ടു ദിവസം പ്രായമാകു 
മ്പോള്‍ നിങ്ങള്‍ അവന്‍െറ പരിച്ഛേദനം നട 
ത്തണം. നിന്‍െറ ജനതയില്‍ പിറക്കുന്നവരും 
നിങ്ങളുടെ അടിമകളായിരിക്കുന്നവരും ആണ്‍ 
കുട്ടികളെ പരിച്ഛേദനം നടത്തണം. 

13അങ്ങനെ നിന്‍െറ ജനതയില്‍പ്പെട്ട എല്ലാ 
ആണ്‍കുട്ടികളും പരിച്ഛേദനം ചെയ്യണം. 
നിന്‍െറ കുലത്തില്‍ പിറക്കുന്നവരോ അടിമയാ 
യിക്കൊണ്ടു വരുന്നവരോ ആയ എലാ കുട്ടിക 
ളുടെയും പരിച്ഛേദനം നടത്തണം. 14അബ്രാ 
ഹാമേ, എനിക്കും നിനക്കും ഇടയിലുള്ള കരാര്‍ 
ഇതാണ്‌: പരിച്ഛേദനം ഏല്‍ക്കാത്ത ഏതൊരു 
പുരുഷനും തന്‍െറ ജനതയില്‍ നിന്നും വേര്‍പെ 
ടുത്തപ്പെടും. എന്തുകൊണ്ടെന്നാല്‍ അയാള്‍ 
എന്‍െറ കരാര്‍ ലംഘിച്ചിരിക്കുന്നു.” 











സര്‍വ്വശക്തനായ ദൈവം “ഏല്‍-ശദ്ദായി” എന്നു 
വാച്യാര്‍ത്ഥം. 





14 


യിസ്ഹാക്ക്‌-വാഗ്ദത്തപുത്രന്‍ 

ദൈവം അബ്രാഹാമിനോടു പറഞ്ഞു, 
“നിന്‍െറ പത്നിയായ സാറായിയ്ക്കും ഞാന്‍ 
പുതിയൊരു പേരു നല്‍കും. സാറാ എന്നായി 
രിക്കും അത്‌. ഞാനവളെ അനുഗ്രഹിക്കും. അവ 
ള്‍ക്കു ഞാനൊരു പുത്രനെ നല്‍കും. നീയായി 
രിക്കും അവന്‍െറ പിതാവ്‌. അവള്‍ അനേകം 
പുതിയ ജനതകളുടെ അമ്മയായിത്തീരും. 
രാഷ്ട്രങ്ങളുടെ രാജാക്കന്മാര്‍ അവളില്‍നിന്നും 
വരും. 17ദൈവത്തോടുള്ള ആദരവു കാണിക്കാന്‍ 
അബ്രാഹാം തന്‍െറ മുഖം ഭൂമിയിലേക്കു 
കുനിച്ചു. പക്ഷേ അവന്‍ ചിരിക്കുകയും സ്വയം 
പറയുകയും ചെയ്തു, “എനിക്കു നൂറു വയ 
സായി, ഒരു പുത്രനുണ്ടാകാ൯ന്‍ കഴിയുകയില്ല. 
സാറായ്ക്ക്‌ തൊണ്ണൂറു വയസ്സുമായി. അവ 
ള്‍ക്കും കൂട്ടിയുണ്ടാകയില്ല.” 

1$അപ്പോള്‍ അബ്രാഹാം ദൈവത്തോടു പറ 
ഞ്ഞു, “യിശ്മായേല്‍ ജീവിചിരുന്ന്‌ നിന്നെ 
സേവിക്കട്ടെ.” 

19ദൈവം പറഞ്ഞു, “അല്ല! സാറയ്ക്കൊരു 
പുത്രനുണ്ടാകുമെന്ന്‌ ഞാന്‍ പറയുന്നു. അവനു 
നീ യിസ്ഹാക്ക്‌ എന്നു പേരിടണം. അവനു 
മായി ഞാനെന്‍െറ കരാറുണ്ടാക്കും. ഈ കരാര്‍ 
അവന്‍െറ പി൯ഗാമികള്‍ക്കായി എക്കാലവും 
നിലനില്‍ക്കും. 
2%“യിശ്മായേലിറെപ്പറ്റി നീ പറഞ്ഞതു 
ഞാന്‍ കേട്ടു. അവനെ ഞാനനുഗ്രഹിക്കും. 
അവനും അനേകം സന്തതികളുണ്ടാകും. അവന്‍ 
പന്ത്രണ്ടു മഹാനേതാക്കളുടെ പിതാവായി 
ത്തീരും. അവന്‍െറ കുടുംബം ഒരു മഹാജനതയാ 
യിത്തീരും. മ്പക്ഷേ യിസ്ഹാക്കുമായിട്ടായി 
രിക്കും ഞാനെനന്‍െറ കരാറുണ്ടാക്കുക. സാറാ 
യ്ക്കുണ്ടാകുന്ന പുത്രന്‍ യിസ്ഹാക്കായിരിക്കും. 
അടുത്ത വര്‍ഷം ഇതേ സമയം ആ പുത്രനു 
ണ്ടാകും.” 

മാഅബ്രാഹാമുമായുള്ള സംഭാഷണം കഴി 
ഞ്ഞയുടന്‍ ദൈവം സ്വര്‍ഗ്ഗത്തിലേക്കുപോയി. 
മ്തന്‍െറ കുടുംബത്തില്‍പെട്ട എല്ലാ പുരുഷന്മാ 
രുടെയും ആണ്‍കുട്ടികളുടെയും പരിച്ഛേദനം 
നടത്താന്‍ ദൈവം അബ്രാഹാമിനോടു കല്ലി 
ച്ചു. അതിനാല്‍ അബ്രാഹാം യിശ്മായേലി 
നേയും തന്‍െറ ഭവനത്തില്‍ ജനിച്ച എല്ലാ 
അടിമകളെയും വിളിച്ചുകൂട്ടി. പണം കൊടു 
ത്തുവാങ്ങിയ അടിമകളെയും അബ്രാഹാം 
വിളിച്ചുകൂട്ടി. അബ്രാഹാമിന്‍െറ കുടുംബ 
ത്തിലെ സകല പുരുഷന്മാരും ആണ്‍കുട്ടികളും 
അവിടെ ഒത്തുകൂടുകയും എല്ലാവരും പരി 
ച്ഛേദിക്കപ്പെടുകയും ചെയ്തു. ദൈവം അവ 
നോടു പറഞ്ഞപ്രകാരം എല്ലാവരും ആ ദിവ 
സം പരിച്ചേദിക്കപ്പെട്ടു. 

2 4പരിച്ഛേദിക്കപ്പെടുന്പോള്‍ അബ്രാഹാ 
മിനു തൊണ്ണൂറ്റിയൊമ്പതു വയസ്സായിരുന്നു. 
പുത്രനായ യിശ്മായേലിനു പതിമൂന്നു വയ 
സും. 2 അബ്രാഹാമും പുത്രനും ഒരേ ദിവസ 
മാണ്‌ പരിച്ഛേദിക്കപ്പെട്ടത്‌. 27അബ്രാഹാമി 
ന്‍െറ വീട്ടിലെ എല്ലാ പുരുഷന്മാരും അതേ 
ദിവസം പരിച്ഛേദിക്കപ്പെട്ടു. ആ വീട്ടില്‍ 
ജനിച്ചവരും പണം കൊടുത്തു വാങ്ങപ്പെട്ടവ 
രൂമായ എല്ലാ അടിമകളും അന്ന്‌ പരിച്ഛേദി 


ക്കപ്പെട്ടു. 




















മൂന്നു സന്ദര്‍ശകര്‍ 
പിന്നീട, യഹോവ വീണ്ടും അബ്രാ 
1] 8 0ാ2ിനു പ്രതൃക്ഷപ്പെട്ടു. മമ്രേയുടെ 


ഓക്കു മരങ്ങള്‍ക്കു സമീപം താമസിക്കുകയായി 
രുന്നു അബ്രാഹാം. ഒരു ദിവസം ഏറ്റവും ചൂടു 
കൂടിയിരുന്ന സമയത്ത്‌ അബ്രാഹാം തന്‍െറ 
കൂടാരത്തിനെറ വാതില്‍ക്കല്‍ ഇരിക്കുകയായി 
രുന്നു. അബ്രാഹാം തലയുയര്‍ത്തി നോക്കിയ 
പ്പോള്‍ തനിക്കു മുമ്പില്‍ മൂന്നുപേര്‍ നില്‍ക്കു 
ന്നതു കണ്ടു. അവരെ കണ്ടപ്പോള്‍ അബ്രാഹാം 
അവരുടെ അടുത്തു ചെന്നു മുട്ടുകുത്തി. 
അബ്രാഹാം പറഞ്ഞു, “യജമാനന്മാരേ, നിങ്ങ 
ളുടെ സേവകനായ എന്നോടൊത്ത്‌ അല്പനേരം 
തങ്ങിയാലും. അവിടുത്തെ പാദങ്ങള്‍ കഴു 
കാന്‍ ഞാന്‍ വെള്ളം കൊണ്ടുവരാം. ഈ മരത്ത 
ണലില്‍ നിങ്ങള്‍ക്കു വിശ്രമിക്കാം. ഞാന്‍ നിങ്ങ 
ള്‍ക്കു കുറെ ഭക്ഷണം കൊണ്ടു വരാം. നിങ്ങള്‍ 
ക്കതു വേണ്ടത്ര കഴിക്കാം. എന്നിട്ട്‌ യാത്ര 
തുടരാം.” 


അവര്‍ മൂന്നു പേരും അപ്രകാരം സമ്മതിച്ചു 
കൊണ്ടു പറഞ്ഞു, “അതു കൊള്ളാം, നീ പറയു 
മ്പോലെ ഞങ്ങള്‍ ചെയാം.” 

അബ്രാഹാം കൂടാരത്തിലേക്ക്‌ ഓടി. അബ്രാ 
ഹാം സാറായോടു പറഞ്ഞു, “വേഗം ഗോതമ്പു 
കൊണ്ട്‌ മൂന്നു കഷണം അല്പം ഉണ്ടാക്കൂ.” 
എന്നിട്ട അബ്രാഹാം തന്‍െറ കന്നുകാലിയുടെ 
അടുത്തേക്ക്‌ ഓടി. അതില്‍ ഏറ്റവും ചെറുപ്പ 
മായ കാളക്കുട്ടിയെ പിടിച്ച്‌ തന്‍െറ ഭൃത്യന്റെ 
കയ്യില്‍ കൊടുത്തു. കാളക്കുട്ടിയെ വേഗം 
കൊന്നു ഭക്ഷണം പാകം ചെയ്യാന്‍ അബ്രാഹാം 
ഭത്യനോടു പറഞ്ഞു. “ഇറച്ചിയും പാലും പാല്‍ 
ക്കട്ടിയും അബ്രാഹാം മൂന്നുപേരുടെയും 
മുമ്പില്‍ കൊണ്ടു വച്ചു. എന്നിട്ട അവര്‍ മരച്ചു 
വട്ടില്‍ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോള്‍ 








അബ്രാഹാം അവര്‍ക്കു വിളമ്പാന്‍ സന്നദ്ധ 
നായി നിന്നു. 
അപ്പോള്‍ അവര്‍ അബ്രാഹാമിനോടു 


ചോദിച്ചു, “നിന്‍റെ ഭാര്യ സാറാ എവിടെ?” 

അബ്രാഹാം പറഞ്ഞു, “അവള്‍ കൂടാരത്തി 
ലുണ്ട്‌.” 
10അപ്പേോള്‍ യഹോവ പറഞ്ഞു, “വസന്തകാ 
ലത്തു ഞാന്‍ വീണ്ടും വരും. അപ്പോള്‍, നിന്‍െറ 
ഭാര്യ സാറായ്ക്ക്‌ ഒരു പുത്രനുണ്ടായിരിക്കും.” 

കൂടാരത്തിനുള്ളിലിരുന്ന്‌ ഇതെല്ലാം കേള്‍ക്കു 
കയായിരുന്നു സാറാ. 11അബ്രാഹാമിനും സാറാ 
യ്ക്കും വളരെ പ്രായമായിരുന്നു. കൂട്ടികളുണ്ടാ 
കുന്ന ശരിയായ പ്രായമൊക്കെ സാറായ്ക്ക്‌ 
കഴിഞ്ഞിരുന്നു. 

2അതിനാല്‍ താന്‍ കേട്ടതൊന്നും സാറാ 
വിശ്വസിച്ചില്ല. അവള്‍ സ്വയം ചിരിച്ചുകൊ 
ണ്ടു പറഞ്ഞു, “എനിക്കും എന്‍െറ ഭര്‍ത്താവിനും 
വയസ്സായി. എനിക്കു കുഞ്ഞുങ്ങളുണ്ടാകുന്ന 
പ്രായവും കഴിഞ്ഞു.” 

13അപ്പോള്‍ യഹോവ അബ്രാഹാമിനോടു 
പറഞ്ഞു, “സാറാ ചിരിക്കുകയും തനിക്കു കൂട്ടി 
കളുണ്ടാകുന്ന പ്രായം കഴിഞ്ഞുവെന്നു പറയു 
കയും ചെയ്തു. 1ഹോവയ്ക്കു സാദ്ധ്യമ 
ല്ലാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല! വസ 
ന്തകാലത്തു ഞാന്‍ വീണ്ടും വരും. നിന്‍െറ 
ഭാര്യ സാറായ്ക്ക്‌ ഒരു കുഞ്ഞുണ്ടായിരിക്കും.” 

പക്ഷേ സാറാ പറഞ്ഞു, “ഞാന്‍ ചിരി 
ചില്ല!” (ഭയം മൂലമാണ്‌ അവളിതു പറഞ്ഞത്‌.) 
എന്നാല്‍ യഹോവ പറഞ്ഞു, “അതു സത്യമല്ലെ 
ന്നെനിക്കറിയാം. നീ ചിരിച്ചു!” 

16അപ്പോള്‍ മൂന്നു പേരും പോകാനെഴു 
ന്നേറ്റു. അവര്‍ സൊദോമിനുനേരെ നോക്കി 














15 


ഉല്പത്തി 18:2-28 


ക്കൊണ്ട്‌ ആ ദിശയെ ലക്ഷ്യമാക്കി നടക്കാന്‍ 
ആരംഭിച്ചു. അവര്‍ക്കു വഴി കാണിക്കാന്‍ അബ്രാ 
ഹാമും അവരോടൊപ്പം പോയി. 





ദൈവവുമായി അബ്രാഹാമിന്‍െറ 
വിലപേശല്‍ 

17യഹോവ സ്വയം പറഞ്ഞു, “ഞാനിനി 
ചെയ്യാന്‍ പോകുന്ന കാര്യം അബ്രാഹാമി 
നോടു മറയ്ക്കണമോ? 18അബ്രാഹാം ഒരു ശക്ത 
മായ മഹാരാഷ്ട്രമാകാ൯ന്‍ പോകുന്നു. ഭൂമി 
യിലെ ജനത അവന്‍ മൂലം അനുഗ്രഹിക്കപ്പെടു 
കയും ചെയ്യും. 9അബ്രാഹാമുമായി ഞാന്‍ 
ഒരു es കരാര്‍ ഉണ്ടാക്കിയിട്ടുണ്ട്‌. 
യഹോവ കല്ലിക്കുന്ന വഴിയേ ജീവിക്കാന്‍ 
അവന്‍ തന്‍െറ മക്കളോടും പി൯ഗാമികളോടും 
കല്പിക്കുന്നതിനാണ്‌ ഞാനങ്ങനെ ചെയ്തത്‌. 
നീതിയും ന്യായവും പാലിച്ച്‌ അവര്‍ ജീവി 
ക്കുന്നതിനാണ്‌ ഞാനങ്ങനെ ചെയ്തത്‌. 
അപ്പോള്‍ യഹോവയായ എനിക്ക്‌, ഞാനവനു 
വാഗ്ദാനം ചെയ്തതൊക്കെ നല്‍കാനാകു 
മല്ലോ.” 

20അനന്തരം യഹോവ പറഞ്ഞു, “സൊദോ 
മിന്‍െറെയും ഗൊമോരയുടെയും അട്ടഹാസം 
ഉയരുന്നതു ഞാന്‍ കേട്ടിരിക്കുന്നു.” അവിടെ 
ദുഷ്ടന്മാര്‍ വസിക്കുന്നു. അവരുടെ പാപം 
കൊടിയതാകുന്നു. അതിനാല്‍ ഞാന്‍ താഴോ 
ട്ടിറങ്ങിച്ചെന്ന്‌, കാര്യങ്ങള്‍ കേട്ടിടത്തോളം ഭീക 
രമാണോ എന്നു നോക്കട്ടെ. അപ്പോള്‍ മാത്രമേ 
അതെനിക്കു നിശ്വയമാകയുള്ളൂ.” 

22അതിനാല്‍ മൂന്നു പുരുഷന്മാരും സൊദോ 
മിലേക്കു നടക്കാന്‍ തുടങ്ങി. എന്നാല്‍ 
അബ്രാഹാം അവിടെ യഹോവയുടെ മുമ്പില്‍ 
നിന്നു. 23അനന്തരം അബ്രാഹാം യഹോവയെ 
സമീപിച്ചു ചോദിച്ചു, “യഹോവേ, ദുഷ്ട 
ന്മാരെ നശിപ്പിക്കുമ്പോള്‍ അങ്ങ്‌ നല്പവരേയും 
നശിപ്പിക്കുമോ? 24ആ നഗരത്തില്‍ അമ്പതു 
നല്ലവരുണ്ടെങ്കിലോ? എങ്കിലും അങ്ങ്‌ ആ 
നഗരം നശിപ്പിക്കുമോ? തീര്‍ച്ചയായും അവിടെ 
ജീവിക്കുന്ന അമ്പതു നീതിമാന്മാര്‍ മൂലം നീ 
ആ നഗരത്തെ രക്ഷിക്കും. 2$തീര്‍ച്ചയായും നീ 
ആ നഗരം നശിപ്പിക്കില്ല. ദുഷ്ടന്മാരെ കൊ 
ല്ലാന്‍ നീ അമ്പതു നീതിമാന്മാരെ കൊല്ലരുത്‌. 
ഇരുകൂട്ടരും കൊല്ലപ്പെട്ടാല്‍ നീതിമാന്മാരും 
ദുഷ്ടന്മാരും ഒരുപോലാകും- അവര്‍ ഇരുകൂട്ടരും 
ശിക്ഷിക്കപ്പെടുകയാണല്ലോ. ഭൂമിയുടെ മുഴു 
വന്‍ വിധികര്‍ത്താവാണല്ലോ നീ. ശരിയായത്‌ 
നീ ചെയ്യുമെന്ന്‌ എനിക്കറിയാം.” 

es eg യഹോവ പറഞ്ഞു, “സൊദോം 
നഗരത്തില്‍ എനിക്കു അമ്പതു നീതിമാന്മാരെ 
കാണാനായാല്‍ ആ നഗരത്തെ മുഴുവന്‍ ഞാന്‍ 
രക്ഷിക്കും.” 

27അപ്പോള്‍ അബ്രാഹാം പറഞ്ഞു, “അങ്ങ 
യോടു താരതമ്യപ്പെടുത്തുമ്പോള്‍, യഹോവേ, 
ഞാന്‍ വെറും പൊടിയും ചാരവും മാത്രം. 
പക്ഷേ ഞാന്‍ അങ്ങയോടു ചോദിക്കാന്‍ മുതി 
രുന്നു. അഞ്ചു നീതിമാന്മാര്‍ കുറവുണ്ടെങ്കി 
ലോ? ആ നഗരത്തില്‍ നാല്പത്തഞ്ചു നീതിമാ 
ന്മാരേയുള്ളുവെങ്കില്‍ എന്തു ചെയ്യും? ആ 
അഞ്ചു പേര്‍ക്കു വേണ്ടി നീ ഈ നഗരം നശി 
പ്പിക്കുമോ?” 

















സൊദോമിന്‍െറയും ... കേട്ടിരിക്കുന്നു സൊദോമി 
ലെയും ഗൊമോരയിലെയും ദുഷ്ടന്മാരാല്‍ പീഡി 


പ്പിക്കപ്പെട്ട ജനങ്ങളുടെ നിലവിളിയായിരുന്നു ഇത്‌. 








ഉല്പത്തി 18:29-19:16 


യഹോവ പറഞ്ഞു, “നാല്‍പ്പത്തഞ്ചു നീതിമാ 
ന്മാരെ അവിടെ കണ്ടാല്‍ ഞാന്‍ ആ നഗരം 
നശിപ്പിക്കില്ല.” 

20അബ്രാഹാം വീണ്ടും പറഞ്ഞു, “നാല്പതു 
നീതിമാന്മാരെ മാത്രം അവിടെ കണ്ടാല്‍ അങ്ങ്‌ 
ആ നഗരം നശിപ്പിക്കുമോ?” 

യഹോവ പറഞ്ഞു, “നാല്പതു നീതിമാന്മാരെ 
കാണാനായാല്‍ ഞാന്‍ ആ നഗരം നശിപ്പി 
ക്കില്ല.” 

30അപ്പ്പോള്‍ അബ്രാഹാം പറഞ്ഞു, “യഹോ 
വേ, ദയവായി എന്നോടു ദേഷ്യം തോന്നരുതേ, 
ഞാനങ്ങയോട്‌ ഇത്രയും കൂടി ചോദിക്കട്ടെ: 
മുപ്പതു നീതിമാന്മാര്‍ മാത്രമേയുള്ളുവെങ്കില്‍ 
അങ്ങ്‌ ആ നഗരം നശിപ്പിക്കുമോ?” യഹോവ 
പറഞ്ഞു, “മുപ്പതു നീതിമാന്മാരെക്കണ്ടാല്‍ 
ഞാന്‍ ആ നഗരം നശിപ്പിക്കില്ല.” 

31അബ്രാഹാം പറഞ്ഞു, “യഹോവേ, ദയ 
വായി ഒന്നു കൂടി ചോദിക്കാന്‍ എന്നെ അനു 
വദിക്കൂ. അവിടെ ഇരുപതു നീതിമാന്മാരേ 
ഉള്ളുവെങ്കിലോ?” 

യഹോവ പറഞ്ഞു, “ഇരുപതു നീതിമാന്മാരെ 
കണ്ടാല്‍ ഞാന്‍ ആ നഗരം നശിപ്പിക്കില്ല.” 





16 


വിടുക. ഞങ്ങള്‍ക്കവരുമായി ലൈംഗികമായി 
ബന്ധപ്പെടണം.” 

ലോത്ത്‌ പുറത്തേക്കിറങ്ങി തനിക്കു പിന്നില്‍ 
കതകടച്ചു. "ലോത്ത്‌ അവരോടു പറഞ്ഞു, 
“ഇല്ല! സുഹൃത്തുക്കളേ, ഈ ദുഷിച്ച പ്രവൃത്തി 
അരുതേ എന്നു ഞാന്‍ നിങ്ങളോടപേക്ഷിക്കുക 
യാണ്‌. ശ്രദ്ധിക്കൂ, ഒരു പുരുഷനോടുമൊചല്പം 
ഉറങ്ങിയിട്ടില്ലാത്ത രണ്ടു പെണ്‍മക്കള്‍ എനി 
ക്കുണ്ട്‌. എന്‍െറ മക്കളെ ഞാന്‍ നിങ്ങള്‍ക്കു തരാം. 
അവരെ നിങ്ങള്‍ക്ക്‌ എന്തും ചെയ്യാം, എന്നാലും 
ഈ മനുഷ്യരോടു ദയവായി ഒന്നും ചെയ്യരുതേ. 
എന്‍െറ വീട്ടില്‍ വന്ന ഇവരെ എനിക്കു സംര 
ക്ഷിക്കേണ്ടതുണ്ട്‌.” 

വീടു വളഞ്ഞിരുന്നവര്‍ മറുപടി പറഞ്ഞു, 
“വഴിയില്‍നിന്നു മാറിനില്‍ക്ക്‌!” എന്നിട്ടവര്‍ 
സ്വയം പറഞ്ഞു, “ലോത്ത്‌ എന്ന ഇയാള്‍ ഒരു 
സന്ദര്‍ശകനായാണ്‌ നമ്മുടെ നഗരത്തില്‍ വന്ന 
ത്‌. ഇപ്പോളയാള്‍ നാമെങ്ങനെ ജീവിക്കണമെന്ന്‌ 
ഉപദേശിക്കാന്‍ വന്നിരിക്കുന്നു!” എന്നിട്ട്‌ അവര്‍ 
ലോത്തിനോടു പറഞ്ഞു, “അവരേക്കാളധികം 
ഞങ്ങള്‍ നിന്നോടാണു കൂടൂതല്‍ വൃത്തികേടു 
ചെയ്യാന്‍ പോകുന്നത്‌.” എന്നിട്ട്‌ അവര്‍ 








32അപ്പോോള്‍ അബ്രാഹാം ചോദിച്ചു, 
“യഹോവേ എന്നോടു ദേഷ്യമുണ്ടാകരുത്‌, ഒരു 
ചോദ്യം കൂടി ചോദിക്കാന്‍ എന്നെ അനുവ 
ദിക്കൂ. പത്തു നീതിമാന്മാരെക്കണ്ടാല്‍ അങ്ങ്‌ 
എന്തു ചെയ്യും?” യഹോവ പറഞ്ഞു, “നീതിമാ 
ന്മാരായ പത്തു പേര്‍ നിമിത്തം ഞാന്‍ ആ 
നഗരം നശിപ്പിക്കില്ല.” 

യഹോവ അബ്രാഹാമിനോടു സംസാരി 
ക്കുന്നത്‌ അവസാനിപ്പിച്ച്‌ അവിടം വിട്ടു 
പോയി. അബ്രാഹാം തന്‍െറ വീട്ടിലേക്കു മട 
ങ്ങുകയും ചെയ്തു. 


ലോത്തിന്‍െറ സന്ദര്‍ശകര്‍ 
] അന്നു വൈകുന്നേരം രണ്ടു ദൂതന്മാര്‍ 
സൊദോംനഗരത്തിലേക്കു വന്നു. നഗരക 

വാടത്തിനടുത്ത്‌ ഇരിക്കുകയായിരുന്ന ലോത്ത്‌ 
ദൂതന്മാരെ കണ്ടു. പട്ടണത്തിലെ ചില വഴി 
പോക്കരായിരിക്കാമവരെന്നാണ്‌ ലോത്ത്‌ കരു 
തിയത്‌. ലോത്ത്‌ എഴുന്നേറ്റ അവരുടെ അടുത്തെ 
ത്തി നിലത്തുനമിച്ചു. 2ലോത്തു പറഞ്ഞു, “യജ 
മാനന്മാരേ, എന്‍െറ ഭവനത്തിലേക്കു വന്ന്‌ 
എന്റെറ ശുശ്രൂഷ സ്വീകരിച്ചാലും. അവിടെ 
നിങ്ങള്‍ക്ക്‌ കാലുകള്‍ കഴുകി രാത്രി തങ്ങാം. 
എന്നിട്ട്‌ നാളെ നിങ്ങള്‍ക്ക്‌ യാത്ര തുടരാം.” 

ദൂതന്മാര്‍ മറുപടി പറഞ്ഞു, “ഇല്ല, ഞങ്ങള്‍ 
ആ ചത്വരത്തില്‍ വിശ്രമിച്ചു കൊള്ളാം.” 

എന്നാല്‍ ലോത്ത്‌ അവരെ തന്‍െറ വീട്ടി 
ലേക്കു വരാന്‍ നിര്‍ബന്ധിച്ചുകൊണ്ടേയി 
രുന്നു. ഒടുവില്‍ ദൂതന്മാര്‍ സമ്മതിച്ചു. അവര്‍ 
ലോത്തിനന്‍െറ വീട്ടിലേക്കു പോയി. ലോത്ത്‌ 
അവര്‍ക്കു കുടിക്കാന്‍ കൊടുത്തു. ലോത്ത്‌ ദൂത 
ന്മാര്‍ക്ക്‌ ഏതാനും അല്പം ഉണ്ടാക്കിക്കൊടുത്തു, 
അവര്‍ അതു തിന്നു. 

4ആ വൈകുന്നേരം കിടക്കാറാകുന്നതിനു 
മുമ്പ്‌ പട്ടണത്തിന്‍െറ എല്ലാ ഭാഗത്തുനിന്നു 
മുള്ള യുവാക്കളും വൃദ്ധന്മാരുമടങ്ങുന്ന പുരുഷ 
ന്മാര്‍ ലോത്തിന്‍റെ വീട്ടിലേക്കു വന്നു. 
സൊദോം നിവാസികള്‍ ലോത്തിനന്‍െറ വീടിനു 
ചുറ്റും നിന്ന്‌ ലോത്തിനെ വിളിച്ചു ചോദിച്ചു, 
നിന്‍െറ വീട്ടിലേക്ക്‌ ഇന്നുരാത്രി വന്ന ആ 
രണ്ടുപേര്‍ എവിടെ? അവരെ പുറത്തേക്കു 























ലോത്തിനോടു കൂടുതല്‍ കൂടുതല്‍ അടുത്തു. 
അവര്‍ വാതില്‍ അടിച്ചു തകര്‍ക്കുമെന്നഘട്ട 
ത്തിലെത്തി. 

10പക്ഷേ ലോത്തിനന്‍െറ വീട്ടിലുണ്ടായിരുന്ന 
ആ രണ്ടുപേര്‍ വാതില്‍ തുറന്നു. ലോത്തിനെ 
പുറകോട്ടു വലിച്ചു വീട്ടിനുള്ളില്‍ കയറ്റി 
അവര്‍ വാതിലടച്ചു. 1എന്നിട്ടവര്‍ പുറത്തു 
നില്‍ക്കുന്ന ആബാലവൃദ്ധം ജനങ്ങളേയും അന്ധ 
രാക്കിമാറ്റി. അതിനാല്‍ വീട്ടില്‍ കയറാന്‍ 
ശ്രമിച്ച അവര്‍ക്ക്‌ വാതില്‍ കാണാനായില്ല. 








സൊദോമില്‍നിന്നുള്ള രക്ഷപ്പെടല്‍ 

2രണ്ടുപേരും ലോത്തിനോടു പറഞ്ഞു, 
“നിന്‍െറ കുടുംബത്തില്‍പ്പെട്ട മറ്റാരെങ്കിലും 
ഈ നഗരത്തില്‍ താമസമുണ്ടോ? നിന്‍െറ പുത്ര 
ന്മാരോ പൂത്രിമാരോ അവരുടെ ഭര്‍ത്താക്ക 
ന്മാരോ മറ്റു കുടുംബാംഗങ്ങളോ ഇവിടെയു 
ണ്ടോ? അങ്ങനെ ആരെങ്കിലുമുണ്ടെങ്കില്‍ അവ 
രോട്‌ ഇപ്പോള്‍ തന്നെ ഇവിടം വിടാന്‍ ഉപദേ 
ശിക്കുക. ഞങ്ങള്‍ ഈ നഗരം നശിപ്പിക്കാന്‍ 
പോകുന്നു. ഈ നഗരം എത്രമാത്രം ദുഷിച്ച 
താണെന്ന്‌ യഹോവ കേട്ടിരിക്കുന്നു. അതിനാല്‍ 
ഈ നഗരം നശിപ്പിക്കാന്‍ യഹോവ ഞങ്ങളെ 
അയച്ചിരിക്കുകയാണ്‌.” 

14അതിനാല്‍ ലോത്ത്‌ പുറത്തേക്കിറങ്ങി 
തന്‍റെ പെണ്‍മക്കളെ വിവാഹം കഴിക്കാന്‍ 
നിശ്ചയിച്ചിരിക്കുന്ന മരുമക്കളോടു സംസാ 
രിച്ചു. ലോത്തു പറഞ്ഞു, “വേഗം ഈ നഗരം 
വിട്ടുപോകുവി൯! യഹോവ വൈകാതെ ഇതു 
നശിപ്പിക്കും” പക്ഷേ ലോത്ത്‌ തമാശ പറയുക 
യാണെന്ന്‌ അവര്‍ കരുതി. 

പിറ്റേന്ന്‌ സൂരനുദിച്ചപ്പോള്‍ ദൂതന്മാര്‍ 
ലോത്തിനെ തിടുക്കപ്പെടുത്തി. അവര്‍ പറ 
ഞ്ഞു, “ഈ നഗരം ശിക്ഷിക്കപ്പെടും. അതിനാല്‍ 
നിന്‍െറ ഭാര്യയെയും കൂടെയുള്ള രണ്ടു പെണ്‍ 
മക്കളെയും കൂട്ടി ഇപ്പോള്‍ ഇവിടം വിടുക. 
അപ്പോള്‍ നഗരത്തോടൊച്പം നിങ്ങള്‍ നശിപ്പി 
ക്കപ്പെടുകയില്ല.” 

പക്ഷേ ലോത്ത്‌ SSN Apts 
തിനാല്‍ അത്ര ധൃതിവച്ച്‌ അവിടം വിട്ടു 
പോയില്ല. അതിനാല്‍ ലോത്തിന്‍െറയും ഭാര്യ 
യുടെയും പെണ്മക്കളുടെയും കയ്യില്‍ പിടിച്ച്‌ 

















ആ രണ്ടുപുരുഷന്മാര്‍ അവരെ സുരക്ഷിതരായി 
നഗരത്തിനു പുറത്തേക്കു കൊണ്ടുപോയി. 
യഹോവ ലോത്തിനോടും കുടുംബത്തോടും 
കരുണയുള്ളവനായിരുന്നു. 17അതു കൊണ്ടാണ 
വര്‍ ലോത്തിനെയും കുടുംബത്തെയും നഗര 
ത്തിനു പുറത്തേക്കു കൊണ്ടുപോയത്‌. പുറത്തു 
കടന്നതിനുശേഷം അവരിലൊരാള്‍ പറഞ്ഞു, 
“ഇനി നിങ്ങളുടെ ജീവന്‍ രക്ഷിക്കാന്‍ ഓടി 
ക്കൊള്ളുക! നഗരത്തിലേക്കു തിരിഞ്ഞു നോക്ക 
രുത്‌. മാത്രവുമല്ല, താഴ്വരയിലൊരിടത്തും നില്‍ 
ക്കുകയുമരുത്‌. മലയില്‍ കയറും വരെ ഓടുക. 
ഇടയ്ക്കുവച്ചു നിന്നാല്‍ നഗരത്തോടൊപ്പം 
നിങ്ങളും നശിപ്പിക്കപ്പെടും!” 

18പക്ഷേ ലോത്തു പറഞ്ഞു, “യജമാനന്മാരേ, 
ദയവായി എന്നെ ഇത്രയധികം ഓടിക്കരുതേ! 
19നിങ്ങളുടെ ദാസനായ എന്നോടു നിങ്ങള്‍ 
വളരെ കരുണകാണിക്കുന്നു. പക്ഷേ എനിക്ക്‌ 
മലവരെയുള്ള വഴി മുഴുവന്‍ ഓടാനാവില്ല. 
ഞാന്‍ വളരെ സാവധാനം പോവുകയും 
എന്തെങ്കിലും സംഭവിക്കുകയുമായാല്‍ എന്താ 
ണുണ്ടാകുക? ഞാന്‍ കൊല്ലപ്പെടും! 2നോക്കൂ, 
ഇതിനടുത്ത്‌ വളരെ ചെറിയ ഒരു പട്ടണമുണ്ട. 
ഞാന്‍ ആ പട്ടണത്തിലേക്ക്‌ ഓടിപ്പൊയ്ക്കൊ 
ള്ളട്ടേ? അങ്ങോട്ട ഓടി ഞാന്‍ സുരക്ഷിതനായി 
ക്കൊള്ളാം.” 

മ്ദുത൯ ലോത്തിനോടു പറഞ്ഞു, “കൊള്ളാം. 
നിന്നെ ഞാന്‍ അതിനനുവദിക്കാം. ഞാന്‍ ആ 
പട്ടണം നശിപ്പിക്കില്ല. 22പക്ഷേ അങ്ങോട്ടു 
വേഗം ഓടിക്കൊള്ളുക. നിങ്ങള്‍ ആ പട്ടണ 
ത്തില്‍ സുരക്ഷിതരായി എത്തും വരെ എനിക്കു 
സൊദോം നശിപ്പിക്കാനാവില്ല.” (സോവര്‍ 
എന്നാണ്‌ ആ പട്ടണത്തിന്‍െറ പേര്‍. കാരണം 
അതൊരു ചെറിയ പട്ടണമാണ്‌.) 














സൊദോമും ഗൊമോരയും നശിപ്പിക്കപ്പെടുന്നു 

23സൂര്യന്‍ ഉദിച്ചുകൊണ്ടിരുന്നപ്പോള്‍ ലോത്ത്‌ 
സോവരിലേക്കു പ്രവേശിക്കുകയായിരുന്നു. 
24അതേ സമയം യഹോവ സൊദോമും ഗൊമോ 
രയും നശിപ്പിക്കാന്‍ തുടങ്ങി. യഹോവ ആ 
നഗരങ്ങളില്‍ ആകാശത്തുനിന്നും തീയും ഗന്ധ 
കപ്പുകയും വര്‍ഷിച്ചു 25അങ്ങനെ യഹോവ 
ആ നഗരങ്ങള്‍ നശ പ്പിച്ചു. സസ്യങ്ങള്‍ ഉള്‍പ്പ 
ടെയുള്ള മുഴുവന്‍ താഴ്വരയും പട്ടണങ്ങളില്‍ 
വസിച്ചിരുന്ന സകല മനുഷ്യരും നശിപ്പിക്ക 
പ്പെടു. 

2ഓടിപ്പോകവേ നഗരത്തിനു നേര്‍ക്ക്‌ തിരി 
ഞ്ഞു നോക്കിയ ലോത്തിന്‍റെ ഭാര്യ ഒരു ഉപ്പു 
തൂണായിത്തീര്‍ന്നു. 

27അന്ന്‌ അതിരാവിലെ അബ്രാഹാം എഴു 
ന്നേറ്റ്‌ താന്‍ യഹോവയുടെ മുമ്പില്‍ നിന്ന 
സ്ഥലത്തേക്കു പോയി. 28അബ്രാഹാം സൊദോം 
ഗോമോരാ നഗരങ്ങളിലേക്കു നോക്കി. താഴ്വര 
യിലാകെ അബ്രാഹാം കണ്ണോടിച്ചു. അവിടെ 
നിന്നും ധാരാളം പുക ഉയരുന്നത്‌ അവന്‍ കണ്ടു. 
ഒരു വന്‍ തീയില്‍ നിന്നുയരുന്ന പുക പോലെ 
യായിരുന്നു അത്‌. 

29ദൈവം താഴ്വരയിലുള്ള നഗരങ്ങളെ നശി 
പ്പിച്ചു. അതു ചെയ്തപ്പോള്‍ ദൈവം അബ്രാ 
ഹാമിനെ ഓര്‍ക്കുകയും അയാളുടെ അനന്തി 
രവനെ നശിപ്പിക്കാതിരിക്കുകയും ചെയ്തു. 
ലോത്ത്‌ താഴ്വരയിലെ നഗരങ്ങളിലൊന്നില്‍ 
വസിക്കുകയായിരുന്നു. എന്നാല്‍ ആ നഗര 
ങ്ങള്‍ നശിപ്പിക്കും മുന്പ്‌ ദൈവം ലോത്തിനെ 
അവിടെനിന്നും പറഞ്ഞയച്ചു. 








17 


ഉല്പത്തി 19:17-20:4 


ലോത്തും പുത്രിമാരും 

30സോവരില്‍ താമസിക്കാന്‍ ലോത്തിനു ഭയ 
മായിരുന്നു. അതിനാല്‍ ലോത്തും രണ്ടു പെണ്‍ 
മക്കളും താമസിക്കാന്‍ മലകളിലേക്കു പോയി. 
അവരവിടെ ഒരു ഗുഹയില്‍ താമസിച്ചു. 31ഒരു 
ദിവസം മൂത്തപുത്രി ഇളയപുത്രിയോടു പറ 
ഞ്ഞു, “ഭൂമിയിലെല്ലായിടവും സ്ത്രീപുരുഷ 
ന്മാര്‍ വിവാഹം കഴിക്കുകയും അവര്‍ക്ക്‌ കുടും 
ബമുണ്ടാവുകയും ചെയ്യുന്നു. പക്ഷേ നമ്മുടെ 
അപ്പന്‍ പ്രായമായി. നമുക്കു കുട്ടികളെ തരാന്‍ 
ഈ പ്രദേശത്തെങ്ങും മറ്റു പുരുഷന്മാരുമില്ല. 
32അതിനാല്‍ നമുക്ക്‌ നമ്മുടെ പിതാവിനെ 
വീഞ്ഞ്‌ കുടിപ്പിക്കാം. എന്നിട്ട്‌ നമുക്ക്‌ അവ 
നുമായി ഇണചേരാം. അങ്ങനെ നമുക്ക്‌ 
നമ്മുടെ അപ്പനിലൂടെ നമ്മുടെ കുടുംബം നില 
നിര്‍ത്താം! 33ആ രാത്രി ആ രണ്ടു പെണ്‍കുട്ടി 
കളും ചേര്‍ന്ന്‌ തങ്ങളുടെ അപ്പനെക്കൊണ്ട്‌ 
വീഞ്ഞു കുടിപ്പിച്ചു. എന്നിട്ട്‌ മൂത്തപുത്രി 
പിതാവിന്‍െറ കിടക്കയില്‍ ചെന്ന്‌ അയാ 
ളുമായി ഇണചേര്‍ന്നു. ലോത്ത്‌ വളരെയധികം 
കുടിച്ചിരുന്നതിനാല്‍ മകള്‍ വന്ന്‌ കിടക്ക പങ്കി 
ടൂതോ എഴുന്നേറ്റു പോയതോ അറിഞ്ഞില്ല. 

പിറ്റേന്ന്‌ മൂത്തമകള്‍ ഇളയവളോടു പറ 
ഞ്ഞു, “കഴിഞ്ഞ രാത്രി ഞാന്‍ അപ്പനുമായി 
കിടക്ക പങ്കുവച്ചു. നമുക്കിന്നും അദ്ദേഹത്തെ 
വീഞ്ഞു കുടിപ്പിക്കാം. എന്നിട്ട നിനക്ക്‌ അദ്ദേഹ 
വുമായി ഇണചേരാം. അങ്ങനെ നമുക്ക്‌ കുട്ടിക 
ളുണ്ടാകുന്നതിനും കുടുംബം അവസാനിക്കാതി 
രിക്കുന്നതിനും നമ്മുടെ പിതാവിനെ ഉപയോ 
ഗിക്കാം.” 35അങ്ങനെ ആ രാത്രിയും അവര്‍ 
തങ്ങളുടെ പിതാവിനെ വീഞ്ഞു കുടിപ്പിച്ചു. 
എന്നിട്ട്‌ ഇളയമകള്‍ ന. ഇണ 
ചേര്‍ന്നു. വല്ലാതെ കൂടിച്ചിരുന്നതിനാല്‍ 
ലോത്തിന്‌ ഇത്തവണയും 
അറിയാന്‍ കഴിഞ്ഞില്ല. 

36ലോത്തിനന്‍െറ രണ്ടു പുത്രിമാരും ഗര്‍ഭിണി 
കളായി. അവരുടെ കുട്ടികളുടെ അപ്പന്‍ അവ 
രുടെ അപ്പനായിരുന്നു. മൂത്തവള്‍ ഒരാണ്‍കു 
ഞ്ഞിനെ പ്രസവിച്ചു. അവളവനു മോവാബ്‌ 
എന്നു പേരിട്ടു. ഇന്നുള്ള മുഴുവന്‍ മോവാബ്യ 
ജനതയുടേയും പിതാവ്‌ അയാളായിരുന്നു. 
38ഇളയവളും ഒരു പുത്രനു ജന്മമേകി. അവള്‍ 
അവന്‍ ബെന്‍- അമ്മീ എന്നു പേരിട്ടു. എല്ലാ 
അമ്മോന്ൃരുടേയും പിതാവായിരുന്നു ബെന്‍ 


അമ്മീ. 
അബ്രാഹാം അവിടം വിട്ട്‌ നെഗെവി 
2 ലേക്കു പോയി. കാദേശിനും സൂരിനുമിട 
യ്ക്കുള്ള ഗെരാര്‍ നഗരത്തില്‍ അബ്രാഹാം താമ 
സമാക്കി. ഗെരാരിലായിരുന്നപ്പോള്‍, 2സാറാ 
തന്‍െറ സഹോദരിയാണെന്ന്‌ അബ്രാഹാം ജന 
ങ്ങളോടു പറഞ്ഞു. ഗെരാരിലെ രാജാവായ 
അബീമേലെക്കും അതു കേട്ടു. അയാള്‍ 
സാറയെ ആഗ്രഹിച്ച്‌ ഏതാനും സേവകരെ 
അയച്ചു സാറയെ കൊണ്ടുവരാന്‍ നിർദ്ദേ 
ശിച്ചു. 3പക്ഷേ ഒരു രാത്രിയില്‍ ദൈവം അബീ 
മേലെക്കിനോടു സ്വപ്നത്തില്‍ അരുളിച്ചെ 
യ്തു, “നീ മരിക്കും, നീ തട്ടിയെടുത്ത ആ 
സ്ത്രീ വിവാഹിതയാണ്‌.” 
ദ്വക്ഷേ അബീമേലെക്ക്‌ അതുവരെ സാറ 
യോടൊത്ത്‌ ശയിച്ചിരുന്നില്പ. അതിനാല്‍ 
അബീമേലെക്കു പറഞ്ഞു, “യഹോവേ, ഞാന്‍ 
തെറ്റുകാരനല്ല. നിരപരാധിയായ ഒരുവനെ 





























മകളുടെ വരവ്‌ 











അബ്രാഹാം ഗരാരിലേക്കു പോകുന്നു 


ഉല്പത്തി 20:5-21:14 


അങ്ങ്‌ വധിക്കുമോ? ഇവള്‍ എന്‍െറ സഹോദ 
രിയാണ്‌” എന്ന്‌ അബ്രാഹാം തന്നെയാണെ 
ന്നോടു പറഞ്ഞത്‌. “ഇയാള്‍ എന്‍െറ സഹോദര 
നാണ്‌” എന്ന്‌ അവളും പറഞ്ഞു. ഞാന്‍ നിരപ 
രാധിയാണ്‌. ഞാന്‍ ചെയ്യുന്നതൊന്നും ഞാന 
റിഞ്ഞിരുന്നില്ല.” 

അപ്പോള്‍ ദൈവം അബീമേലെക്കിനോട്‌ 
ഒരു സ്വപ്നത്തില്‍ പറഞ്ഞു, “അതെ, നീ 
നിഷ്കളങ്കനാണെന്ന്‌ എനിക്കറിയാം. നീ ചെ 
യ്തതെന്താണെന്നു നിനക്കറിയില്ലായിരുന്നു 
എന്നും എനിക്കറിയാം. നിന്നെ ഞാന്‍ രക്ഷിച്ചു. 
എനിക്കെതിരെ പാപം ചെയ്യാന്‍ നിന്നെ ഞാന്‍ 
അനുവദിച്ചില്ല. അവളോടൊത്തു ശയിക്കാന്‍ 
നിന്നെ ഞാന്‍ അനുവദിച്ചില്ല. "അതിനാല്‍ 
അബ്രാഹാമിന്‍െറ ഭാര്യയെ തിരിച്ചു കൊടു 
ക്കുക. അബ്രാഹാം ഒരു പ്രവാചകനാണ്‌. 
അവന്‍ നിനക്കായി പ്രാര്‍ത്ഥിക്കും. നീ ജീവിക്കു 
കയും ചെയ്യും. പക്ഷേ നീ സാറായെ അബ്രാ 
ഹാമിനു മടക്കി കൊടുത്തില്ലെങ്കില്‍ നീ മരിക്കു 
മെന്നു ഞാന്‍ ഉറപ്പുപറയുന്നു. നിന്‍െറ കുടും 
ബാംഗങ്ങള്‍ മുഴുവനും നിന്നോടൊത്തു 
മരിക്കും.” 

അതിനാല്‍ പിറ്റേന്ന്‌ അതിരാവിലെ അബീ 
മേലെക്ക്‌ തന്‍െറ എല്ലാ ഭൂൃത്യന്മാരെയും വിളിച്ച്‌ 





18 


ഖേദം പ്രകടിപ്പിക്കാനാണ്‌ ഞാനിതു ചെയ്തത്‌. 
ഞാന്‍ ശരി പ്രവര്‍ത്തിച്ചു എന്ന്‌ എല്ലാവരെയും 
കാണിക്കാനാണ്‌ ഞാനിങ്ങനെ ചെയ്തത്‌.” 
1718യഹോവ അബീമേലെക്കിനെറ കുടുംബ 
ത്തിലെ എല്ലാ സ്ത്രീകളേയും വന്ധ്യകളാക്കി. 
അബ്രാഹാമിന്‍െറ ഭാര്യ സാറയെ അബീമേക്ക്‌ 
തട്ടിയെടുത്തതിനാലാണ്‌ ദൈവം അങ്ങനെ 
ചെയ്തത്‌. പക്ഷേ അബ്രാഹാം ദൈവത്തോടു 
പ്രാര്‍ത്ഥിച്ചതിന്‍െറെ ഫലമായി ദൈവം അബീ 
മേലെക്കിനെയും അയാളുടെ ഭാര്യയെയും 


അടിമപ്പെണ്‍കുട്ടികളെയും സുഖപ്പെടുത്തി. 
യഹോവ സാറയ്ക്കു നല്‍കിയ 
2 വാഗ്ദാനം പാലിച്ചു. തന്‍െറ വാഗ്ദാനമ 
നുസരിച്ച്‌ യഹോവ സാറയോടു പ്രവര്‍ത്തി 
ച്ചു. 2അബ്രാഹാമിന്‍െറ വാര്‍ദ്ധക്യത്തില്‍ 
സാറാ ഗര്‍ഭിണിയാവുകയും അവന്‍െറ പുത്ര 
നെ പ്രസവിക്കുകയും ചെയ്തു. ഇതെല്ലാം ദൈ 
വത്തിന്‍െറ വാഗ്ദാനം പോലെക്ടത്യമായി 
നടന്നു. 3സാറാ ഒരാണ്‍കുട്ടിയെ പ്രസവിക്കു 
കയും അബ്രാഹാം അവന്‍ യിസ്ഹാക്ക്‌ എന്നു 


പേരിടുകയും ചെയ്തു. 4യിസ്ഹാക്കിന്‌ എട്ടു 
ദിവസം പ്രായമായപ്പോള്‍ ദൈവകല്പനയനു 


സാറായ്ക്ക്‌ കുട്ടി പിറക്കുന്നു 








സ്വപ്നത്തെപ്പ്റ്റി അവരോടു പറഞ്ഞു. 
ഭൃത്യന്മാര്‍ ഭയന്നു. $അപ്പോള്‍ അബീമേലെക്ക്‌ 
അബ്രാഹാമിനെ വിളിച്ചു ചോദിച്ചു, “നീയെ 
ന്തിനാണു ഞങ്ങളോടിതു ചെയ്തത്‌? ഞാന്‍ 
നിന്നോടെന്തു തെറ്റാണ്‌ ചെയ്തത്‌? എന്തി 
നാണ്‌ അവള്‍ നിന്‍െറ സഹോദരിയാണെന്ന്‌ 
എന്നോടു കള്ളം പറഞ്ഞത്‌? എന്‍െറ രാജ്യ 
ത്തിനു നീ വലിയ കുഴപ്പങ്ങളാണ്‌ കൊണ്ടു 
വന്നത്‌. ഇതൊന്നും നീ എന്നോടു ചെയ്യരുതാ 
യിരുന്നു. 10എന്തിനെയാണ്‌ നീ ഭയപ്പെട്ടിരു 
ന്നത്‌? നീയെന്തിനാണ്‌ എന്നോടിങ്ങനെയൊ 
ക്കെ ചെയ്തത്‌?” 

11അപ്പ്പോള്‍ അബ്രാഹാം പറഞ്ഞു, “ഞാന്‍ 
ഭയന്നിരുന്നു. ഇവിടുത്തെ ആരും ദൈവത്തെ 
ആദരിക്കുന്നില്ലെന്നു ഞാന്‍ കരൂതി. സാറയെ 
നേടുന്നതിന്‌ ആരെങ്കിലുമെന്നെ കൊല്ലുമെന്ന്‌ 
ഞാന്‍ കരുതി. 12അവള്‍ എന്‍െറ ഭാര്യയാണ്‌, 
പക്ഷേ അവള്‍ എന്‍െറ സഹോദരിയുമാണ്‌. 
അവളെന്റെ അപ്പനന്‍െറ മകളാണ്‌. പക്ഷേ 
എന്‍െറ അമ്മയുടെ മകളല്ല. 3ദൈവം എന്നെ 
എന്‍െറ അപ്പന്‍െറ ഭവനത്തില്‍നിന്ന്‌ ദൂരേക്കു 
കൊണ്ടുപോയി പല സ്ഥലങ്ങളിലും അല 
യാന്‍ വിട്ടു. അങ്ങനെ സംഭവിച്ചപ്പോള്‍ ഞാന്‍ 
സാറയോടു പറഞ്ഞു, “എനിക്കായി എന്തെങ്കി 
ലും ചെയ്യുക, നമ്മള്‍ പോകുന്നിടത്തൊക്കെ 
നീയെന്‍റെ സഹോദരിയാണെന്ന്‌ ജനങ്ങളോടു 
പറയുക.” 

4അപ്പോള്‍, എന്താണു സംഭവിച്ചതെന്ന്‌ 
അബീമേലെക്കിനു മനസ്സിലായി. അതിനാല്‍ 
അയാള്‍ സാറയെ അബ്രാഹാമിനു തിരിച്ചു 
നല്‍കി. അയാള്‍ ഏതാനും കുഞ്ഞാടുകളെയും 
കന്നുകാലികളെയും അടിമകളെയും കൂടി 
അബ്രാഹാമിനു നല്‍കി. 13അബീമേലെക്കു പറ 
ഞ്ഞു, “ഇതാ നിനക്കു ചുറ്റുമുള്ളത്‌ എന്‍െറ 
നാടാണ്‌. ഇവിടെ എവിടെ വേണമെങ്കിലും 
നിനക്കു താമസിക്കാം.” 

1അബീമേലെക്ക്‌ സാറയോടു പറഞ്ഞു, 
“നിന്റെ സഹോദരനായ അബ്രാഹാമിന്‌ 
ഞാന്‍ ആയിരം വെള്ളിക്കഷണങ്ങള്‍ കൊടു 
ത്തിട്ടുണ്ട. ഇപ്പോഴുണ്ടായ എല്ലാ കാര്യങ്ങളിലും 

















സരിച്ച്‌ അബ്രാഹാം അവനെ പരിച്ഛേദനം 
നടത്തി. 

പുത്രനായ യിസ്ഹാക്ക്‌ പിറന്നപ്പോള്‍ 
അബ്രാഹാമിനു നൂറു വയസ്സായിരുന്നു. സാറാ 
പറഞ്ഞു, “ദൈവം എന്നെ സന്തോഷവതി 
യാക്കി. ഇതേപ്പറ്റി കേള്‍ക്കുന്നവരൊക്കെ 
എന്നോടൊപ്പം സന്തോഷിക്കും. ഞാന്‍, സാറാ, 
അബ്രാഹാമിന്‍െറ കുഞ്ഞിനെ പ്രസവിക്കൂ 
മെന്ന്‌ ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല. എന്നാല്‍ 
വൃദ്ധയായെങ്കിലും അബ്രാഹാമിനു ഞാനൊരു 
പുത്രനെ നല്‍കിയിരിക്കുന്നു.” 








വീട്ടില്‍ കുഴപ്പങ്ങള്‍ 

ട്യിസ്ഹാക്ക്‌ വളര്‍ന്നു. വളരെ വേഗം തന്നെ 
അവന്‍ ഖരഭക്ഷണം കഴിക്കാറായി. അബ്രാഹാം 
ഒരു വലിയ വിരുന്നു നല്‍കി. 9ഹാഗാര്‍ എന്ന 
ഈജിപ്ത്‌ അടിമയായിരുന്നു അബ്രാഹാമി 
ന്‍െറ ആദ്യപുത്രനെ പ്രസവിച്ചത്‌. ഹാഗാരി 
നെറ പുത്രന്‍ യിസ്ഹാക്കിനെ കളിയാക്കുന്നതു 
കണ്ട്‌ സാറയ്ക്ക്‌ സഹിക്കാതായി. 14സാറാ 
അബ്രാഹാമിനോടു പറഞ്ഞു, “ആ അടിമപ്പെ 
ണ്ണിനെയും അവളുടെ മകനേയും ഓടിക്കുക. 
ദൂരേക്ക്‌ അവരെ ഓടിക്കു! നമ്മള്‍ മരിക്കുമ്പോള്‍ 
നമ്മുടെ സ്വത്ത്‌ നമ്മുടെ പുത്രന്‍ യിസ്ഹാ 
ക്കിനു കിട്ടണം. ആ അടിമപ്പെണ്ണിനന്‍െറ മകന്‍ 
നമ്മുടെ പുത്രന്‍ യിസ്ഹാക്കിനോട്‌ അതൊ 
ക്കെ പങ്കുവയ്ക്കാന്‍ ഇടവരരുത്‌?” 

11ഇത്‌ അബ്രാഹാമിനെ വളരെ വ്യാകുല 
പ്പെടുത്തി. തന്‍െറ പുത്രന്‍ യിശ്മായേലിനെ 
ച്ചൊല്ലി അയാള്‍ വ്യസനിച്ചു. 12എന്നാല്‍ 
ദൈവം അബ്രാഹാമിനോടു പറഞ്ഞു, “അടിമ 
പ്പെണ്ണിനെയും മകനെയുമോര്‍ത്ത്‌ ദു:ഖിക്ക 
രുത്‌. സാറാ ആവശ്യപ്പെടുന്നതു പോലെ ചെ 
യുക. യിസ്ഹാക്കു മാത്രമായിരിക്കും നിന്‍െറ 
അവകാശി. 83അടിമപ്പെണ്ണിന൯െറ മകനെയും 
ഞാ൯ അനുഗ്രഹിക്കും. അവന്‍ നിന്‍െറ മക 
നാണ്‌. അതിനാല്‍ അവന്‍െറ കുടുംബത്തില്‍ 
നിന്നും ഞാനൊരു മഹാരാജ്യം സൃഷ്ടിക്കും.” 

14പിറ്റേന്ന്‌ അതിരാവിലെ അബ്രാഹാം കുറച്ച്‌ 
അപ്പവും വെള്ളവുമെടുത്ത്‌ ഹാഗാരിനെ 





ഏല്പിച്ചു. ഹാഗാര്‍ ആ സാധനങ്ങളുമെടുത്ത്‌ 
തന്‍െറ പൂത്രനോടൊപ്പം യാത്രയായി. അവള്‍ 
അവിടം വിട്ട ബേര്‍-ശേബ മരുഭൂമിയില്‍ അല 
ഞ്ഞു. 1കുറെ കഴിഞ്ഞപ്പോള്‍ അവളുടെ 
വെള്ളം തീര്‍ന്നു. കുടിക്കാന്‍ അല്പംപോലുമുണ്ടാ 
യിരുന്നില്ല. അതിനാല്‍ ഹാഗാര്‍ തന്‍െറ 
പുത്രനെ ഒരു കുറ്റിക്കാട്ടില്‍ നിര്‍ത്തി, 1ഹാഗാര്‍ 
അല്പം ദൂരം നടന്നു. എന്നിട്ടവള്‍ നടപ്പു മതി 
യാക്കി ഇരുന്നു. തന്‍െറ പുത്രന്‍ വെള്ളം 
കിട്ടാതെ മരിക്കുമെന്നു ഹാഗാര്‍ കരുതി. അവന്‍ 
മരിക്കുന്നത്‌ അവള്‍ക്കു കാണണ്ടായിരുന്നു. 
അതു കൊണ്ട്‌ അവള്‍ അവിടെയിരുന്നു കര 
യാന്‍ തുടങ്ങി. 

17കൂട്ടിയൂടെ കരച്ചില്‍ യഹോവ കേട്ടു. ദൈ 
വത്തിന്‍െറ ദൂതന്‍ സ്വര്‍ഗ്ഗത്തില്‍നിന്നും ഹാഗാ 
രിനോടു വിളിച്ചു പറഞ്ഞു, “ഹാഗാര്‍ എന്തു 
പറ്റി? ഭയപ്പെടേണ്ട! കുഞ്ഞിന്‍െറ കരച്ചില്‍ 
ഇവിടെ യഹോവ കേട്ടു. 18എണീറ്റു ചെന്ന്‌ 
കുഞ്ഞിനെ സഹായിക്കൂ. അവന്‍െറ കൈ പിടി 
ച്ചു നടക്കുക. അവനെ ഞാൻ അനേകം ജനത 
കളുടെ പിതാവാക്കും!” 

19പിന്നീട്‌ ദൈവം ഹാഗാരിന്‌ ഒരു കിണര്‍ 
കാട്ടിക്കൊടുത്തു. ഹാഗാര്‍ ആ കിണറ്റില്‍ 
നിന്നും ആവശ്യത്തിനു വെള്ളം സംഭരിച്ചു. 
അവള്‍ മകന്‍ വെള്ളം കൊടുത്തു. 

2കുട്ടിയുടെ വളര്‍ച്ചയിലും ദൈവം അവനൊ 
ടൊപ്പമുണ്ടായിരുന്നു. മരുഭൂമിയില്‍ താമസിച്ച 
യിശ്മായേല്‍ ഒരു വേട്ടക്കാരനായിത്തീര്‍ന്നു. 
അവന്‍ നന്നായി അമ്പെയ്യാ൯ന്‍ പഠിച്ചു. 
2അവന്‍െറ അമ്മ ഈജിപ്തില്‍ അവനൊരു 
ഭാര്യയെ കണ്ടെത്തി. അവര്‍ പാരാ൯ മരുഭൂമി 
യില്‍ വസിച്ചു. 


അബ്രാഹാം അബീമേലെക്കുമായി 
വിലപേശുന്നു 

മപിന്നീട്‌ അബീമേലെക്കും പീക്കോലും 
അബ്രാഹാമുമായി സംസാരിച്ചു. അബീമേലെ 
ക്കിന്‍െറെ സൈന്യാധിപനായി രൂന്നു പീക്കോല്‍. 
അവര്‍ അബ്രാഹാമിനോടു പറഞ്ഞു, “നിന്‍െറ 
ചെയ്തികളിലെല്ലാം ദൈവം നിന്നോടൊ 
ത്തുണ്ട്‌. അതിനാല്‍ ഇവിടെ ദൈവസമക്ഷം 
എന്നോടു പ്രതിജ്ഞ ചെയ്യുക. എന്നോടും 
എന്റെറ സന്താനങ്ങളോടും നീ കൂറുപുലര്‍ത്താ 
മെന്ന്‌ പ്രതിജ്ഞ ചെയ്യുക. ഞാന്‍ നിന്നോടു 
കൂറുള്ളവനായിരുന്നതു പോലെ എന്നോടും നീ 
ജീവിച്ച ഈ രാജ്യത്തോടും കൂറുള്ളവനായിരി 
ക്കുക. ഞാ൯ നിന്നോടെന്നപോലെ എന്നോടു 

കരുണകാട്ടുമെന്നും പ്രതിജ്ഞ ചെയ്യുക.” 
24അബ്രാഹാം പറഞ്ഞു, “നീ എന്നോടു പെരു 
മാറിയതുപോലെ ഞാന്‍ നിന്നോടും പെരുമാ 
റുമെന്ന്‌ ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു.” 25എ 
ന്നിട്ട്‌ അബ്രാഹാം അബീമേലെക്കിനോടു പരാ 





19 


ഉല്പത്തി 21:15-22:8 


ക്കിനു സമര്‍പ്പിച്ചു. 22അബീമേലെക്ക്‌ അബ്രാ 
ഹാമിനോടു ചോദിച്ചു, “എന്തിനാണ്‌ നീ ഏഴ്‌ 
ആടുകളെ മാറ്റി നിര്‍ത്തിയത്‌?” 

30അബ്രാഹാം മറുപടി പറഞ്ഞു, “നീ ഈ 
ആടുകളെ എന്നില്‍നിന്നു സ്വീകരിക്കുമ്പോള്‍ 
ഞാനാണ്‌ ഈ കിണര്‍ കുഴിച്ചത്‌ എന്നതിന്‌ 
ഇതു തെളിവാകുകയാണ്‌.” 

31അതിനാല്‍ അതിനുശേഷം ആ കിണറിന്‌ 
ബേര്‍-ശേബ എന്നു പേരുണ്ടായി. അവരിരു 
വരും അവിടെവച്ച്‌ പ്രതിജ്ഞയെടുത്തതിനാ 
ലാണ്‌ ആ കിണറിന്‌ അങ്ങനെ പേരിട്ടത്‌. 

32അങ്ങനെ അബീമേലെക്കും അബ്രാഹാമും 
ബേര്‍-ശേബയില്‍ വച്ച്‌ ഒരു കരാറുണ്ടാക്കി. 
അനന്തരം അബീമേലെക്കും പീക്കോല്‍ എന്ന 
സൈന്യാധിപനും ഫെലിസ്ത്യരുടെ ദേശത്തേ 
ക്കു മടങ്ങി. 

33അബ്രാഹാം നിത്യനായ ദൈവത്തോടു 
പ്രാര്‍ത്ഥിച്ച സ്ഥലമായ ബേര്‍-ശേബയില്‍ ഒരു 
വിശേഷപ്പെട്ട മരം നട്ടു. 34അബ്രാഹാം ഫെലി 
സ്തൃരുടെ രാജ്യത്ത്‌ ദീര്‍ഘകാലം താമസിച്ചു. 











അബ്രാഹാമേ, നിന്‍െറ പുത്രനെ 
ബലികഴിക്കുക! 

അതിനെല്ലാം ശേഷം അബ്രാഹാമിന്‍റെ 
2 വിശ്വാസം പരീക്ഷിക്കാന്‍ ദൈവം നിശ്ച 
യിച്ചു. ദൈവം അവനെ വിളിച്ചു, “അബ്രാ 
ഹാം! അബ്രാഹാം വിളികേട്ടു. “ഞാനിവിടെ 
യുണ്ട്‌! അപ്പോള്‍ ദൈവം പറഞ്ഞു, “നിന്‍െറ 
പുത്രനേയും കൂട്ടി മോരിയാ ദേശത്തേക്കു 
പോവുക. അവിടെ നീ നിന്‍െറ പുത്രനെ 
കൊന്ന്‌ എനിക്കു ബലിനല്‍കുക. അത്‌ നീ 
സ്നേഹിക്കുന്ന നിന്‍റെ ഏകപുത്രന്‍ യിസ്ഹാ 
ക്കിനെയായിരിക്കണം. അവിടത്തെ മലകളി 
ലൊന്നിന്‍െറ മുകളില്‍വച്ച്‌ അവനെ ഹോമ 
യാഗം കഴിയ്ക്കുക. ഏതു മലയിലാണെന്നു 
ഞാന്‍ നിന്നോടു പറയാം.” 





പ്രഭാതത്തില്‍ അബ്രാഹാം എഴുന്നേറ്റു കഴു 
തയ്ക്കു ജീനികെട്ടി. അബ്രാഹാം യിസ്ഹാ 
ക്കിനോടൊപ്പം രണ്ടു യുവഭൂത്യന്മാരേയും കൂട്ടി. 
ബലിയ്ക്കുള്ള വിറക്‌ അബ്രാഹാം വെട്ടിയെ 
ടുത്തു. എന്നിട്ടവര്‍ ദൈവം നിര്‍ദ്ദേശിച്ച സ്ഥല 
ത്തേക്കുപോയി. 4മൂന്നു ദിവസത്തെ യാത്രയ്ക്കു 
ശേഷം അബ്രാഹാം ദൂരെ മുകളിലേക്കു നോക്കി 
തങ്ങള്‍ ചെന്നെത്തേണ്ട സ്ഥലം കണ്ടു. 
അപ്പോള്‍ അബ്രാഹാം തന്‍െറ ഭൂത്യന്മാരോടു 
പറഞ്ഞു, “കഴുതയുമായി ഇവിടെ തങ്ങുക, 
ഞാനെന്‍റെ പുത്രനുമായി ആ സ്ഥലത്തു 
പോയി ആരാധന നടത്തട്ടെ. പിന്നീട ഞങ്ങളി 
ങ്ങോട്ടു മടങ്ങിവരാം.” 

അബ്രാഹാം ബലിക്കുള്ള വിറക്‌ മകന്‍െറ 
ചുമലില്‍ വച്ചുകൊടുത്തു. അബ്രാഹാം ഒരു 





തിപ്പെട്ടു. അബീമേലെക്കിനന്‍െറ ഭൃത്യന്മാര്‍ വെ 
ള്ളമുള്ള ഒരു കിണര്‍ അപഹരിച്ചു എന്നായി 
രുന്നു അബ്രാഹാമിന്‍റെ പരാതി. 

മപക്ഷേ അബീമേലെക്കു പറഞ്ഞു, “ആരാ 
ണിതു ചെയ്തതെന്ന്‌ എനിക്കറികയില്ല. ഇതി 
നുമുമ്പ്‌ നീ എന്നോടിക്കാര്യം പറഞ്ഞിട്ടുമില്ല.” 

27അതിനാല്‍ അബ്രാഹാമും അബീമേലെക്കും 
ഒരു കരാറുണ്ടാക്കി. കരാറിന്‍െറ അടയാളമായി 
അബ്രാഹാം ഏതാനും ആടുകളെയും കന്നുകാ 
ലികളെയും അബീമേലെക്കിനു നല്‍കി. 24ഏഴു 
പെണ്ണാടുകളെയും അബ്രാഹാം അബീമേലെ 





വിശിഷ്ട കത്തിയും തീയും കയ്യിലെടുത്തു. 
എന്നിട്ടവരിരുവരും ആരാധനാസ്ഥലത്തേക്കു 
പോയി. 

"യിസ്ഹാക്ക്‌ തന്‍െറ പിതാവിനെ വിളിച്ചു, 
“അപ്പ” അബ്രാഹാം മറുപടി പറഞ്ഞു, 
“എന്താ മകനെ?” 

യിസ്ഹാക്കു പറഞ്ഞു, “വിറകും തീയും 
ഞാന്‍ കാണുന്നുണ്ട്‌. പക്ഷേ ബലികൊടുക്കാ 
നുള്ള മൃഗമെവിടെ?” 

അബ്രാഹാം പറഞ്ഞു, “എന്‍െറ കുഞ്ഞേ, 
ബലിമൃഗത്തെ ദൈവം തരും.” 











ഉല്പത്തി 22:9-23:18 


യിസ്ഹാക്ക്‌ രക്ഷപെടുന്നു 

അങ്ങനെ അബ്രാഹാമും പൂത്രനും ആ സ്ഥല 
ത്തേക്കു പോയി. “അവര്‍ ദൈവം നിര്‍ദ്ദേശിച്ച 
സ്ഥലത്തെത്തി. അവിടെ അബ്രാഹാം ഒരു 
യാഗപീഠം പണിത്‌ വിറക്‌ അതിന്മേല്‍ വച്ചു. 
എന്നിട്ട്‌ അബ്രാഹാം തന്‍െറ പുത്രനെ കെട്ടി 
യിട്ട്‌ യാഗപീഠത്തിലെ വിറകിന്മേല്‍ വച്ചു. 
10എന്നിട്ട അബ്രാഹാം കത്തിയെടുത്ത്‌ തന്‍െറ 
പുത്രനെ കൊല്ലാനൊരുങ്ങി. 

വ്പക്ഷേ യഹോവയുടെ ദൂതന്‍ അബ്രാഹാ 
മിനെ തടഞ്ഞു. ദൂതന്‍ സ്വര്‍ഗ്ഗത്തില്‍നിന്നും 
വിളിച്ചു, “അബ്രാഹാമേ, അബ്രാഹാമേ?്‌” 

അബ്രാഹാം വിളികേട്ടു, “എന്തോ.” 

ദൂതന്‍ പറഞ്ഞു, “നിന്‍െറ മകനെ കൊല്ലൂ 
കയോ ഏതെങ്കിലും തരത്തില്‍ വേദനിപ്പിക്കു 
കയോ ചെയ്യരുത്‌. ഇപ്പോള്‍ നീ ദൈവത്തെ 
ആദരിക്കുകയും അനുസരിക്കുകയും ചെയ്യു 
ന്നത്‌ ഞാന്‍ കണ്ടു. നിന്‍െറ പുത്രനെ, നിന്‍െറ 
ഏകപുത്രനെ, എനിക്കു ബലിയര്‍പ്പിക്കാന്‍ നീ 
തയ്യാറായത്‌ ഞാന്‍ കണ്ടു.” 

13അബ്രാഹാം ദൂരേക്കു നോക്കിയപ്പോള്‍ ഒരു 
കോലാടു നില്‍ക്കുന്നതു കണ്ടു. അതിന്‍െറ 
കൊമ്പുകള്‍ കുറ്റിക്കാട്ടില്‍ ഉടക്കിയിരുന്നു. 
അബ്രാഹാം ചെന്ന്‌ ആടിനെ പിടിച്ചുകൊണ്ടു 
വന്നു കൊന്ന്‌ ദൈവത്തിന്‌ ബലി കൊടുത്തു. 
അബ്രാഹാമിനന്‍െറ പുത്രന്‍ രക്ഷപ്പെട്ടു. 14അതി 
നാല്‍ അബ്രാഹാം ആ സ്ഥലത്തിനു 
“യഹോവ- യിരേ” എന്ന പേരു നല്‍കി. ഇന്നു 
പോലും ആളുകള്‍ പറയാറുണ്ട്‌. “ഈ മലയില്‍ 
വച്‌ യഹോവയെ കാണാനാകും.” 

യഹോവയുടെ ദൂതന്‍ രണ്ടാമതും സ്വര്‍ഗ്ഗ 
ത്തില്‍നിന്ന്‌ അബ്രാഹാമിനെ വിളിച്ചു. 1ദൂത൯ 
പറഞ്ഞു, “നിന്‍െറ ഏകപുത്രനെ എനിക്കു 
വേണ്ടി കൊല്ലാന്‍ തയ്യാറായി. നീ എനിക്കായി 
അങ്ങനെ ചെയ്തതിനാല്‍ ഞാന്‍ നിനക്കു 
വാഗ്ദാനം ചെയ്യുന്നു; യഹോവയായ ഞാന്‍ 
നിന്നോടു വാഗ്ദാനം ചെയ്യുന്നു. 17നിന്നെ 
ഞാന്‍ സമൃദ്ധിയായി അനുഗ്രഹിക്കും. ആകാശ 
ത്തു നക്ഷത്രങ്ങള്‍ പോലെ നിനക്കു ഞാന്‍ 
പിന്‍ഗാമികളെ നല്‍കും. കടല്‍പ്പുറത്തെ മണല്‍ 
ത്തരികള്‍ പോലെ ജനങ്ങളുണ്ടായിരിക്കും. 
നിന്‍െറ ജനത അവരുടെ മുഴുവന്‍ ശത്രുക്കളെ 
യും തോല്ലിക്കുകയും ചെയ്യും. 18നിന്‍െറ പിന്‍ 
ഗാമികളാല്‍ ഭൂമിയിലെ എല്ലാ ജനതയും അനു 
ഗ്രഹിക്കപ്പെടും. നീ എന്നെ അനുസരിച്ചതി 
നാല്‍ ഞാന്‍ നിനക്കായി ഇങ്ങനെ ചെയ്യും.” 

19അനന്തരം അബ്രാഹാം തന്‍െറ ഭൃതൃരുടെയ 
ടുത്ത്‌ മടങ്ങിയെത്തി. എല്ലാവരും ചേര്‍ന്ന്‌ 
ബേര്‍-ശേബയിലേക്കു മടങ്ങി. അബ്രാഹാം 
അവിടെ തങ്ങി. 

2ണഇതെല്ലാം കഴിഞ്ഞ്‌ അബ്രാഹാം ഒരു 
സന്ദേശം കേട്ടു, “നിന്‍റെ സഹോദരന്‍ നാഹോ 
രിനും അവന്‍െറ ഭാര്യ മില്‍ക്കായ്ക്കും ഇപ്പോള്‍ 
കുട്ടികളുണ്ട്‌. 21മൂത്തപുത്രന്‍ ഉസ്‌. രണ്ടാമന്‍ 
ബൂസ്‌. മൂന്നാമന്‍ അരാമിന്‍െറ പിതാവായ 
കെമൂവേല്‍. 22തുടര്‍ന്ന്‌ കേശെദ്‌, ഹസോ, പല്‍ 
ദാശ്‌, യിദലാഫ്‌, ബെഥൂവേല്‍.” 23റിബെക്ക 
യുടെ പിതാവായിരുന്നു ബെഥൂവേല്‍. മില്‍ക്കാ 
ഈ എട്ടു പുത്രന്മാരുടെയും മാതാവും 
നാഹോര്‍ പിതാവുമായിരുന്നു. നാഹോര്‍ 
അബ്രാഹാമിന്‍റെ സഹോദരന്‍. 24നാഹോരിന്‌ 
തന്‍െറ ദാസി രെയൂമായില്‍ നാലു പുത്രന്മാര്‍ 
കൂടിയുണ്ടായിരുന്നു: തേബഹ്‌, ഗഹാം, തഹള്‍, 
മാഖാ. 

















20 


സാറയുടെ മരണം 
7 സാറാ നൂറ്റിയിരുപത്തേഴു വയസ്സുവരെ 
ജീവിച്ചു. 2കനാ൯ദേശത്തെ ഹെബ്രോന്‍ 

എന്ന കിര്യത്ത്‌ അര്‍ബയില്‍ വച്ച്‌ സാറാ 
മരിച്ചു. സാറയുടെ മരണത്തില്‍ അബ്രാഹാം 
വളരെ ദുഃഖിക്കുകയും കരയുകയും ചെയ്തു. 
പിന്നീട്‌ അബ്രാഹാം തന്‍െറ ഭാര്യയുടെ മൃതശ 
രീരം വച്ചിട്ട്‌ ഹിത്ൃരോടു സംസാരിക്കാന്‍ 
പോയി. അവന്‍ പറഞ്ഞു, നിങ്ങളുടെ രാജ്യ 
ത്തു താമസിക്കുന്ന ഒരു സഞ്ചാരി മാത്രമാണു 
ഞാന്‍. അതിനാല്‍ എന്‍െറ ഭാര്യയെ സംസ്ക 
രിക്കാന്‍ എനിക്കു സ്ഥലമില്ല. എനിക്ക്‌ എന്‍െറ 
ഭാര്യയെ സംസ്കരിക്കാന്‍ കുറച്ചു സ്ഥലം ദയ 
വായി തന്നാലും.” 

ട്ഹിത്യര്‍ മറുപടി പറഞ്ഞു, പ്രഭോ, അങ്ങു 
ഞങ്ങള്‍ക്കിടയിലുള്ള മഹാനായ ദൈവീക 
നേതാവാണ്‌. ഞങ്ങള്‍ക്കുള്ളതില്‍ വച്ച്‌ ഏറ്റവും 
നല്ല സ്ഥലം അങ്ങയ്ക്ക്‌ ശവസംസ്കാരത്തി 
നുപയോഗിക്കാം. ഇഷ്ടമുള്ള ഞങ്ങളുടെ ഏതെ 
ങ്കിലും ശവക്കോട്ട അങ്ങയ്ക്കുപയോഗിക്കാം. 
അങ്ങയുടെ ഭാര്യയെ സംസ്കരിക്കുന്നതില്‍ 
നിന്ന്‌ അങ്ങയെ ആരും തടയുകയില്ല.” 

അബ്രാഹാം എഴുന്നേറ്റ്‌ ജനങ്ങളെ വന്ദിച്ചു. 
അബ്രാഹാം അവരോടു പറഞ്ഞു, “എന്‍െറ 
മരിച്ച ഭാര്യയെ സംസ്കരിക്കുന്നതില്‍ നിങ്ങള്‍ 
ക്കെന്നെ സഹായിക്കാന്‍ ആത്മാര്‍ത്ഥമായ താല്ല 
ര്യമുണ്ടെങ്കില്‍ എനിക്കുവേണ്ടി നിങ്ങള്‍ സോ 
ഹരിനന്‍െറെ പുത്രനായ എഫ്രോനോടു സംസാരി 
ക്കുക. 9മക്പേല ഗുഹയാണെനിക്കിഷ്ടമുള്ള 
സ്ഥലം. എഫ്രോനാണതിനന്‍െറ ഉടമ. അത്‌ അവ 
ന്‍െറ പറമ്പിന്‍െറ ഒരറ്റമാണ്‌. ഞാനവന്‍ അതി 
നെറ ശരിയായ വില മുഴുവനും നല്‍കാം. 
ശ്മശാനമായി ഞാനതു വാങ്ങുന്നതിന്‌ 
നിങ്ങള്‍ മുഴുവന്‍ പേരും സാക്ഷികളായിരി 
ക്കണം.” 

10എഫ്രഥോനും ആളുകള്‍ക്കിടയിലിരിക്കുന്നു 
ണ്ടായിരുന്നു. എഫ്രോ൯ന്‍ അബ്രാഹാമിനോടു 
പറഞ്ഞു, 1“ഇല്ല, പ്രഭോ, ഇവിടെ എന്‍െറ 
സകലജനങ്ങളുടെയും മുമ്പില്‍ ഞാ൯ അങ്ങ 
യ്ക്ക്‌ ഭൂമിയും അതിലുള്ള ഗുഹയും നല്‍കുന്നു. 
അവിടെ അങ്ങയ്ക്ക്‌ അങ്ങയുടെ ഭാര്യയെ 
മറവു ചെയ്യാം.” 

12അപ്പോള്‍ അബ്രാഹാം ഹിത്യരുടെ മുമ്പില്‍ 
വന്ദിച്ചു. 13അബ്രാഹാം എല്ലാവരുടേയും 
മുമ്പില്‍ വച്ച്‌ എഫ്രോനോടു പറഞ്ഞു, “പക്ഷേ 
ഭൂമിയുടെ വില തരാന്‍ ഞാനാഗ്രഹിക്കുന്നു. 
എനന്‍്റെ പണം സ്വീകരിക്കൂ. ഞാനെന്‍റെ 
പത്നിയെ സംസ്കരിക്കട്ടെ.” 

14എഫ്രഥോന്‍ അബ്രാഹാമിനോടു മറുപടി 
പറഞ്ഞു, 15“പ്രഭോ, ഞാന്‍ പറയുന്നതു കേള്‍ 
ക്കൂ, പത്തു പാണ്ട്‌ വെള്ളി നമുക്ക്‌ ഒന്നുമല്ല. 
ഭൂമി എടുക്കൂ. എന്നിട്ട്‌ ശവസംസ്കാരം 
നടത്തൂ.” 

16എഫ്രോന്‍ തന്‍െറ ഭൂമിയുടെ വില പറയുക 
യാണെന്ന്‌ അബ്രാഹാമിനു മനസ്സിലായി. 
അതിനാല്‍ അബ്രാഹാം ഭൂമിയുടെ വില 
നല്‍കി. അബ്രാഹാം പത്തു പനണ്ടു വെള്ളി 
തൂക്കി എഫ്രോനു വേണ്ടി കച്ചവടക്കാരനെ 
ഏല്പിച്ചു. 

1718അങ്ങനെ എഫ്രോനന്‍്െറെ വയലിനന്‍െറ ഉടമ 
മാറി. മമ്രേയ്ക്കു കിഴക്കുള്ള മക്പേലായിലാ 
യിരുന്നു ആ സ്ഥലം. അബ്രാഹാം ആ സ്ഥല 
ത്തിന്‍റെയും ഗുഹയുടെയും എല്ലാ മരങ്ങളു 
ടെയും ഉടമയായി. എഫ്രോനും അബ്രാഹാമും 



































തമ്മിലുള്ള ഉടമ്പടിക്ക്‌ നഗരവാസികള്‍ മുഴു 
വന്‍ സാക്ഷികളായി. 13അതിനുശേഷം അബ്രാ 
ഹാം കനാനിലെ ഹെബ്രോന്‍ എന്ന മമ്രേക്കടു 
ത്തുള്ള വയലിലെ ഗുഹയില്‍ സാറയെ 
സംസ്കരിച്ചു 22അബ്രാഹാം വയലും അതിലെ 
ഗുഹയും ഹിത്യരില്‍നിന്നും വാങ്ങി. അത്‌ അവ 
ന്‍െറ ഉടമസ്ഥതയിലുള്ള ശ്മശാനഭൂമിയായി. 











യിസ്ഹാക്കിന്‍റെറ പത്നി 
74 അബ്രാഹാം വളരെ വൃദ്ധനാകുംവരെ 
ജീവിച്ചു. യഹോവ അബ്രാഹാമിനെയും 
അവന്‍െറ പ്രവൃത്തികളെയും അനുഗ്രഹിച്ചു. 
2പായം ചെന്ന ഒരു ദാസനായിരുന്നു അബ്രാ 
ഹാമിനുള്ള സകലത്തിന്‍െറയും ചുമതല. 


21 


ഉല്പത്തി 23:19-24:23 


ഹ്നമായിരുന്നു അപ്പോള്‍. അയാള്‍ ഒട്ടകങ്ങളെ 
കിണറിനോടടുത്തു മൂട്ടുകുത്തിച്ചു നിര്‍ത്തി. 
2ഭുത്യന്‍ പറഞ്ഞു, “എന്‍െറ യജമാനനായ 
അബ്രാഹാമിന്‍റെ ദൈവമാകുന്ന യഹോവേ, 
അവന്‍െറ പുത്രന്‍ ഇന്നു തന്നെ ഒരു വധുവിനെ 
തെരഞ്ഞെടുക്കാന്‍ എന്നെ അനുവദിക്കൂ. 
എന്റെറ യജമാനനായ അബ്രാഹാമിനോടു 
കാരുണ്യം കാട്ടൂ. 3ഞാനിവിടെ ഈ കിണറ്റിന്‍ 
കരയില്‍ നില്‍ക്കുന്നു. നഗരത്തിലെ ചെറു 
ക്കരികള്‍ വെള്ളം കോരാന്‍ വരുന്നു. 14യ്‌ 
സ്ഹാക്കിനു യോജിച്ച പെണ്ണ്‌ അതിലേതാ 
ണെന്നറിയുന്നതിന്‌ ഞാനൊരു വിശേഷപ്പെട്ട 
അടയാളം കാത്തിരിക്കുകയാണ്‌. ആ വിശേഷ 
അടയാളം ഇതാണ്‌: “ദയവായി എനിക്കു 
വെള്ളം കുടിക്കാന്‍ പാകത്തിനു പാത്രം താഴ്ത്തി 





അബ്രാഹാം ആ ഭൃത്യനെ വിളിച്ചു പറഞ്ഞു, 
“നിന്‍റെ കൈ എന്‍െറ തുടയുടെ അടിയില്‍ 
വയ്ക്കുക. 3ഇന്ന്‌ നീ എന്നോടൊരു പ്രതിജ്ഞ 
ചെയ്യണം. കനാനില്‍ നിന്നൊരു പെണ്‍കു 
ട്ടിയെ വിവാഹം കഴിക്കാന്‍ എനെറെ മകനെ 
നീ അനുവദിക്കില്ല എന്നു ഭൂമിയുടേയും സ്വര്‍ 
ഗൃത്തിന്‍െറയും ദൈവമായ യഹോവ സാക്ഷി 
യായി എന്നോടു പ്രതിജ്ഞ ചെയ്യുക. നമ്മള്‍ 
അവര്‍ക്കിടയിലാണ്‌ താമസിക്കുന്നതെങ്കിലും 
ഒരു കനാന്‍കാരിയെ അവനു വധുവായി തെര 
ഞ്ഞെടുക്കരൂത്‌. “എന്‍റ നാട്ടിലെ എന്‍െറ 
സ്വന്തം ആള്‍ക്കാരുടെയിടയിലേക്കു ചെല്ലുക. 
അവിടെനിന്നും എന്‍െറ മകന്‍ യിസ്ഹാക്കിന്‌ 
ഒരു വധുവിനെ കണ്ടെത്തുക. എന്നിട്ടവളെ 
അവനു വേണ്ടി ഇങ്ങോട്ടു കൊണ്ടുവരിക.” 

ടഅപ്പോള്‍ ഭൃത്യന്‍ ചോദിച്ചു, “ആ പെണ്‍ 
കുട്ടി ചിലപ്പോള്‍ എന്നോടൊത്ത്‌ ഈ ദേശ 
ത്തേക്കു തിരിച്ചുവരാന്‍ മടികാണിച്ചേക്കാം. 
അങ്ങനെയുണ്ടായാല്‍ ഞാന്‍ അവനെ എന്നോ 
ടൊപ്പം അങ്ങയുടെ മാതൃദേശത്തേക്കു കൂട്ടി 
ക്കൊണ്ടു പോകണമോ?” 

അബ്രാഹാം അവനോടു പറഞ്ഞു, “വേണ്ട! 
എന്‍െറ മകനെ അങ്ങോട്ടു കൊണ്ടു പോകരുത്‌. 
സ്വര്‍ഗ്ഗത്തിന്‍റെ ദൈവമായ യഹോവയാണ്‌ 
എന്നെ എന്‍െറ ജന്മദേശത്തുനിന്നും ഇങ്ങോട്ടു 
കൊണ്ടുവന്നത്‌. ആ സ്ഥലം എന്‍െറ പിതാവി 
ന്‍െറ സ്ഥലവും എന്‍െറ കുടുംബത്തിന്‍െറ ഭവ 
നവുമാകുന്നു. പക്ഷേ ഈ പുതിയദേശം 
എന്‍െറ പിന്‍ഗാമികളുടേതാക്കുമെന്ന്‌ യഹോ 
വ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്‌. എന്‍െറ പുത്രനു 
വേണ്ടി ഒരു പെണ്‍കുട്ടിയെ തെരഞ്ഞെടുക്കു 
വാന്‍ വേണ്ടി യഹോവ നിന്‍െറ മുമ്പിലേക്ക്‌ 
ഒരു ദൂതനെ അയയ്ക്കട്ടെ. “നിന്‍െറ കൂടെ 
വരാന്‍ ആ പെണ്‍കുട്ടി വിസമ്മതിക്കുന്ന പക്ഷം 
നീ ആ പ്രതിജ്ഞയില്‍നിന്നും മുക്തനാകും. 
എന്നാലും നീയെനന്‍െറ മകനെ ആ നാട്ടിലേക്കു 
കൊണ്ടുപോകരുത്‌.” 9അതിനാല്‍ ഭൃത്യന്‍ തന്‍െറ 
യജമാനന്‍റെ തുടയുടെ അടിയില്‍ തന്‍െറ 
കൈവച്ച്‌ പ്രതിജ്ഞ ചെയ്തു. 

















അന്വേഷണത്തിന്‍െറ ആരംഭം 

16ട്ത്യന്‍ അബ്രാഹാമിന്‍െറ പത്ത്‌ ഒട്ടകങ്ങ 
ളെയും കൊണ്ട്‌ അവിടം വിട്ടു. അയാള്‍ മനോ 
ഹരങ്ങളായ എല്ലാത്തരം സമ്മാനങ്ങളും 
ധാരാളം കയ്യില്‍ കരുതിയിരുന്നു. മെസൊപ്പൊ 
ത്താമൃയിലെ നാഹോരിന്‍െറ നഗരത്തിലേക്ക്‌ 
അയാള്‍ പോയി. 1ഭൂൃത്യ൯ നഗരത്തിനു പൂറ 
ത്തുള്ള വെള്ളക്കിണറിനടുത്തേക്കു പോയി. 
സ്ത്രീകള്‍ വെള്ളം കോരാന്‍ വരുന്ന സായാ 





ത്തരേണമേ' എന്നു ഞാന്‍ പറയുമ്പോള്‍ “കുടി 
ക്കു, അങ്ങയുടെ ഒട്ടകങ്ങള്‍ക്കും ഞാന്‍ വെള്ളം 
കൊടുക്കാം” എന്നു പറയുന്ന പെണ്‍കുട്ടിയെ 
ഞാന്‍ ശരിയായ വധുവായി കണ്ടെത്തും. 
അങ്ങനെ സംഭവിച്ചാല്‍ യിസ്ഹാക്കിന്‍െറ 
യഥാര്‍ത്ഥഭാര്യയെ അങ്ങ്‌ ചുണ്ടിക്കാണിച്ച 
തായി ഞാന്‍ കരുതും. എന്‍െറ യജമാനനോട്‌ 
അങ്ങ്‌ കരുണ കാട്ടിയതായി ഞാന്‍ മനസ്സി 
ലാക്കും.” 


ഒരു ഭാര്യയെ കണ്ടെത്തുന്നു 

15അപ്പോള്‍, ഭൃത്യന്‍ പ്രാര്‍ത്ഥിച്ചു കഴിയുന്ന 
തിനു മുമ്പായി റിബെക്കാ എന്നൊരു ചെറു 
പ്പക്കാരി അവിടെ വന്നു. ബെഥുവേലിനന്‍െറെ 
പുത്രിയായിരുന്നു റിബെക്കാ. അബ്രാഹാമി 
ന്‍െറ സഹോദരന്‍ നാഹോരിനന്‍െറയും മില്‍ക്ക 
യുടെയും പുത്രനായിരുന്നു ബെഥൂവേല്‍. 
റിബെക്കാ വെള്ളപ്പാത്രവും ചുമലിലേന്തി 
യാണ്‌ വന്നത്‌. 14അവള്‍ വളരെ സുന്ദരിയായി 
രുന്നു. അവള്‍ ഒരു കന്യകയായിരുന്നു; അവള്‍ 
ഒരു പുരുഷനോടൊപ്പം ഒരിക്കലും ഉറങ്ങിയി 
ട്ടില്ല. അവള്‍ കിണറ്റിന്‍കരയിലെത്തി തന്‍െറ 
പാത്രം നിറച്ചു. 17അപ്പോള്‍ ഭൃത്യന്‍ അവളുടെ 
അടുത്തേക്ക്‌ ഓടിയെത്തി പറഞ്ഞു, “നിന്‍െറ 
പാത്രത്തില്‍നിന്നും അല്പം വെള്ളം എനിക്കു 
കുടിക്കാന്‍ തരൂ.” 

15റിബെക്കാ വേഗം ചുമലില്‍നിന്ന്‌ പാത്രം 
താഴെയിറക്കി അവനു വെള്ളം കൊടുത്തു. 
റിബെക്കാ പറഞ്ഞു, “ഇതു കുടിക്കൂ, പ്രഭോ.” 
19അയാള്‍ക്കു വെള്ളം കൊടുത്തു കഴിഞ്ഞയു 
ടനെ റിബെക്കാ പറഞ്ഞു, “അങ്ങയുടെ ഒട്ടക 
ങ്ങള്‍ക്കും ഞാന്‍ വെള്ളം കൊടുക്കാം.” 22അവള്‍ 
വേഗം ഒട്ടകങ്ങള്‍ക്കു വെള്ളം കുടിക്കാനുള്ള 
തൊട്ടിയിലേക്കു തന്‍െറ പാത്രത്തിലെ വെള്ളം 
ഒഴിച്ചു. അനന്തരം അവള്‍ കുടുതല്‍ വെള്ളം 
കോരാന്‍ കിണറ്റിന്‍ കരയിലേക്കു വീണ്ടും 
പോയി. അവള്‍ എല്ലാ ഒട്ടകങ്ങള്‍ക്കും വെള്ളം 
കൊടുത്തു. 

മിഭൂൃത്യന്‍ അവളെ നിശബ്ദനായി വീക്ഷിച്ചു. 
തന്‍െറ യാത്ര സഫലമാക്കാന്‍ യഹോവ ഒരു 
മറുപടി തന്നതാണോ എന്നുറപ്പു വരുത്താന്‍ 
അയാള്‍ അവളെ നോക്കി. 22ഒട്ടകങ്ങള്‍ വെള്ളം 
കുടിച്ചു കഴിഞ്ഞപ്പോള്‍, അയാള്‍ റിബെക്ക 
യ്ക്ക്‌ കാല്‍ ഓണ്‍സ്‌ തൂക്കമുള്ള ഒരു സ്വര്‍ണ്ണ 
മോതിരം സമ്മാനിച്ചു. കൂടാതെ അഞ്ച്‌ 
ഒരൌണ്‍സ്‌ തൂക്കമുള്ള രണ്ടു സ്വര്‍ണ്ണവളകളും 
അവന്‍ നല്‍കി. മ്ഭൃത്യ൯ ചോദിച്ചു, “നിന്‍െറ 
അപ്പന്‍ ആരാണ്‌? നിന്‍െറ അപ്പനന്‍െറ സ്ഥലത്ത്‌ 











ഉല്പത്തി 24:24-50 


എന്‍റെ സംഘത്തിനു താമസിക്കാന്‍ ഇടമുണ്ടാ 
കുമോ?” 

24റിബെക്കാ മറുപടി പറഞ്ഞു, “നാഹോരി 
ന്‍െറയും മില്‍ക്കയുടെയും പുത്രനായ ബെഥൂ 
വേലാണ്‌ എന്‍െറ അപ്പന്‍.” 25അനന്തരം അവള്‍ 
പറഞ്ഞു, “നിങ്ങളുടെ ഒട്ടകങ്ങള്‍ക്കു വേണ്ടത്ര 
വയ്ക്കോലും ഉറങ്ങാന്‍ ആവശ്യത്തിനു സ്ഥല 
വും അവിടെയുണ്ട്‌.” 
മര്‍ത്യന്‍ മുട്ടുകുത്തി നിന്ന്‌ യഹോവയെ 
ആരാധിച്ചു. 27ഭുത്യന്‍ പറഞ്ഞു, “എന്‍െറ യജമാ 
നനന്‍െറെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ട 
വന്‍. യഹോവ എന്‍െറ യജമാനനോടു കുരു 
ണയും വിശ്വാസവും കാണിച്ചു. യജമാന 
പുത്രന്‌ ശരിയായ വധുവിനെ കാട്ടിത്തരുവാന്‍ 
യഹോവ എന്നെ എന്‍െറ യജമാനനന്‍െറ ബന്ധു 
ഭവനത്തിലേക്കു നയിച്ചു.” 

28അപ്പോള്‍ റിബെക്കാ ഓടിപ്പോയി തന്‍െറ 
വീട്ടുകാരോട്‌ ഇതെല്ലാം പറഞ്ഞു. 29-3റിബെ 
ക്കയ്ക്ക്‌ ഒരു സഹോദരനുണ്ടായിരുന്നു. 
ലാബാന്‍ എന്നായിരുന്നു അവന്‍െറ പേര്‌. 
അയാള്‍ പറഞ്ഞതെല്ലാം റിബെക്കാ തന്‍െറ 
സഹോദരനോടു പറഞ്ഞു. ലാബാന്‍ അവള്‍ 
പറഞ്ഞതു ശ്രദ്ധിച്ചു. അവളുടെ കൈയിലെ 
വളകളും മോതിരവും കണ്ട ലാബാന്‍ കിണ 
റ്റിന്‍കരയിലേക്ക്‌ ഓടി. അവിടെ കിണറ്റിന്‍ 
കരയില്‍ ഒട്ടകങ്ങളോടൊത്ത്‌ ആ മനുഷ്യന്‍ 
നില്‍ക്കുന്നുണ്ടായിരുന്നു. ലാബാന്‍ പറഞ്ഞു, 
“പ്രഭോ, അങ്ങയ്ക്കു സ്വാഗതം! ഇവിടെ പുറ 
ത്തു നില്‍ക്കാതെ അകത്തേക്കു വരു! അങ്ങയ്ക്കു 
റങ്ങാ൯ ഒരു മുറിയും ഒട്ടകങ്ങള്‍ക്കിടവും ഞാന്‍ 
ഒരുക്കിയിട്ടുണ്ട്‌.” 

32അബ്രാഹാമിന്‍െറ ഭൃത്യൻ ആ ഭവനത്തി 
ലേക്കു കയറി. ലാബാന്‍ ഒട്ടകങ്ങളുടെ ജീനി 
അഴിയ്ക്കുന്നതിനും അവയ്ക്കു വയ്ക്കോല്‍ 
കൊടുക്കുന്നതിനും അയാളെ സഹായിച്ചു. 
അയാള്‍ക്കും കൂട്ടര്‍ക്കും കാല്‍ കഴുകുവാനുള്ള 
വെള്ളവും ലാബാന്‍ കൊടുത്തു. 33എന്നിട്ട്‌ 
ലാബാന്‍ അയാള്‍ക്ക്‌ ഭക്ഷണം കൊടുത്തു. 
പക്ഷേ ഭൃത്യന്‍ അതു തിന്നാന്‍ മടിച്ചു. അയാള്‍ 
പറഞ്ഞു, “വന്ന കാര്യം പറയാതെ ഞാനൊ 
ന്നും കഴിക്കില്ല.” 

അതിനാല്‍ ലാബാന്‍ പറഞ്ഞു, 
പറയൂ.” 

















“എങ്കില്‍ 


റിബെക്കയ്ക്കു വേണ്ടിയുള്ള വിലപേശല്‍ 

34ഭുത്യന്‍ പറഞ്ഞു, “ഞാന്‍ അബ്രാഹാമിന്‍െറ 
ഭൃത്യനാണ്‌. 3ട്യഹോവ എന്‍െറ യജമാനനെ 
എല്ലാക്കാര്യത്തിലും സമൃദ്ധിയായി അനുഗ്ര 
ഹിച്ചിട്ടുണ്ട. എന്‍െറ യജമാനന്‍ ഒരു മഹാനാ 
യിരിക്കുന്നു. അദ്ദേഹത്തിനു ധാരാളം ആടുമാടു 
കളേയും യഹോവ നല്‍കി. അദ്ദേഹത്തിനു 
ധരാളം സ്വര്‍ണ്ണവും വെള്ളിയും ഭൂത്ൃന്മാരുമുണ്ട്‌. 
അബ്രാഹാമിന്‌ അനേകം ഒട്ടകങ്ങളും കഴുത 
കളുമുണ്ട്‌. 3സോറയായിരുന്നു എന്‍െറ യജമാ 
നനെെറ പത്നി. വാര്‍ദ്ധക്യത്തില്‍ അവള്‍ ഒരു 
പുത്രനു ജന്മമേകി. എന്‍െറ യജമാനന്‍ തന്‍െറ 
സ്വത്തെല്ലാം ആ പുത്രനു നല്‍കുകയും ചെ 
യ്തു. 37യജമാനന്‍ എന്നെക്കൊണ്ട്‌ ഒരു പ്രതി 
ജ്ഞ ചെയ്യിച്ചു. അദ്ദേഹം എന്നോടു പറഞ്ഞു, 
“എന്‍െറ മകനെ കനാനില്‍നിന്നുള്ള ഒരു പെണ്‍ 
കുട്ടിയെ വിവാഹം കഴിക്കാന്‍ അനുവദിക്കരുത്‌. 
നമ്മള്‍ അവര്‍ക്കിടയിലാണ്‌ കഴിയുന്നതെ 
ങ്കിലും ഒരു കനാന്‍കാരിയെ എനെറെ മകന്‍ 
ഭാര്യയാക്കുന്നത്‌ എനിക്കിഷ്ടമല്ല. 33അതിനാല്‍ 


22 


നീ എന്‍റെ പിതാവിന്‍െറ രാജ്യത്തു പോകാ 
മെന്നു പ്രതിജ്ഞ ചെയ്യുക. എന്‍െറ കുടുംബ 
ത്തില്‍ പോയി എന്‍െറ മകന്‍ ഒരു വധുവിനെ 
തെരഞ്ഞെടുക്കുക.” ഞാനെന്‍റെ യജമാന 
നോടു ചോദിച്ചു, “ആ സ്ത്രീ എന്നോടൊപ്പം 
ഇങ്ങോട്ടു വന്നില്ലെങ്കിലോ? പക്ഷേ എന്റെ 
യജമാനന്‍ പറഞ്ഞു, “ഞാന്‍ യഹോവയെ 
ശുശ്രൂഷിക്കുന്നു. യഹോവ തന്‍റെ ദൂതനെ 
നിന്നോടൊപ്പമയച്ച്‌ നിന്നെ സഹായിക്കും. നീ 
എന്‍െറ കുടുംബക്കാരില്‍നിന്ന്‌ എന്‍െറ പുത്ര 
വധുവിനെ തെരഞ്ഞെടുക്കുകയും ചെയ്യും. 
4്പക്ഷേ നീ എന്‍െറ പിതാവിന്‍െറ രാജ്യത്തു 
പോകുകയും എന്‍െറ മകന്‍ ഒരു വധുവിനെ 
തരാന്‍ അവര്‍ തയ്യാറാകാതിരിക്കുകയും ചെയ്‌ 
താല്‍ നീ ഈ പ്രതിജ്ഞയില്‍നിന്നും മുക്തനാ 
യിരിക്കും.” 

42“ണന്ന്‌ ഞാന്‍ ഈ കിണറിനടുത്തെത്തി 
പ്രാര്‍ത്ഥിച്ചു, “എനെറെ യജമാനനായ അബ്രാ 
ഹാമിനന്‍െറെ ദൈവമായ യഹോവേ, എന്‍െറ 
യാത്ര സഫലമാക്കേണമേ. 4്ഇവടെ വെള്ളം 
കോരാന്‍ വരുന്ന ഒരു ചെറുപ്പക്കാരിക്കായി 
ഞാന്‍ ഈ കിണറ്റിന്‍കരയില്‍ കാത്തു നില്‍ 
ക്കാം. എന്നിട്ട്‌ ഞാന്‍ പറയും, “നിന്‍െറ പാത്ര 
ത്തില്‍ നിന്നല്പം വെള്ളം ദയവായി എനിക്കു 
കുടിക്കാന്‍ തരൂ.” 44അപ്പോള്‍ അനുയോജ്യയായ 
യുവതിയാണെങ്കില്‍ ഒരു പ്രത്യേകതരത്തില്‍ 
ഉത്തരം പറയും. അവള്‍ പറയും, “ഈ വെള്ളം 
കുടിക്കു, അങ്ങയുടെ ഒട്ടകങ്ങള്‍ക്കും ഞാന്‍ 
വെള്ളം കൊടുക്കാം.” അങ്ങനെ ആ പെണ്‍ 
കുട്ടിയെയാണ്‌ യഹോവ എന്‍െറ യജമാന 
പുത്രനുവേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നതെന്ന്‌ 
ഞാനറിയും.” 

4്ട“്ഞാന്‍ പ്രാര്‍ത്ഥിച്ചുതീരും മുമ്പേ റിബെ 
ക്കാ വെള്ളം കോരാന്‍ വന്നു. അവളുടെ ചുമ 
ലില്‍ വെള്ളം കോരാനുള്ള പാത്രവുമുണ്ടായി 
രുന്നു. ഞാനവളോടല്പം വെള്ളം ആവശ്യപ്പെട്ടു. 
46അവള്‍ വേഗം തോളില്‍നിന്ന്‌ പാത്രം താഴ്ത്തി 
എനിക്കു വെള്ളം ഒഴിച്ചു തന്നു. എന്നിട്ടവള്‍ 
പറഞ്ഞു, “ഇതു കുടിക്കൂ, അങ്ങയുടെ ഒട്ടക 
ങ്ങള്‍ക്കും ഞാന്‍ വെള്ളം കൊടുക്കാം.” അതി 
നാല്‍ ഞാന്‍ വെള്ളം കുടിക്കുകയും അവള്‍ 
ഒട്ടകങ്ങള്‍ക്കു വെള്ളം കൊടുക്കുകയും ചെയ്തു. 
47അനന്തരം ഞാന്‍ അവളോടു ചോദിച്ചു, 
“ആരാണു നിന്‍െറ അപ്പന്‍?” അവള്‍ പറഞ്ഞു, 
“നാഹോരിന്‍െറയും മില്‍ക്കായുടേയും പുത്ര 
നായ ബെഥൂവേല്‍ ആണ്‌ എന്‍െറ അപ്പന്‍.” 
അപ്പോള്‍ ഞാന്‍ അവള്‍ക്കു മോതിരവും വള 
യും കൊടുത്തു. ഭ്ഞാ൯ തല കുനിച്ചു യഹോവ 
യ്ക്കു നന്ദി പറഞ്ഞു. എന്‍െറ യജമാനനായ 
അബ്രാഹാമിന്‍െറ ദൈവമായ യഹോവയെ 
ഞാ൯ ആരാധിച്ചു. എന്‍റെ യജമാനന്‍െറ 
സഹോദരന്‍റെ പനത്രിയുടെയടുത്തേക്ക്‌ 
എന്നെ നേര്‍വഴിക്കു നയിച്ചതിനു ഞാനവ 
നോടു നന്ദി പറഞ്ഞു. 4ഇനി പറയൂ, നിങ്ങള്‍ 
എന്‍റെ യജമാനനോടു കരുണയും വിശ്വാ 
സവും പുലര്‍ത്തി അദ്ദേഹത്തിന്‌ നിങ്ങളുടെ 
പുത്രിയെ നല്‍കുകയില്ലേ? അതോ നിങ്ങളുടെ 
പുത്രിയെ അദ്ദേഹത്തിനു നല്‍കുകയില്ലെന്നാ 
ണോ? എന്തായാലും പറയൂ. അപ്പോള്‍ ഞാനെ 
ന്തു ചെയ്യണമെന്ന്‌ എനിക്കു തീരുമാനിക്കാ 
മല്ലോ.” 

അപ്പോള്‍ ലാബാനും ബെഥൂവേലും പറ 
ഞ്ഞു, “ഇതു യഹോവയുടെ നിയോഗമാ 
ണെന്നു ഞങ്ങളറിയുന്നു. അതിനാല്‍ ഞങ്ങള്‍ 























ക്കതില്‍ മാറ്റം വരുത്താന്‍ പറയാനാവില്ല. 
ഇതാ റിബെക്കാ. അവളെ കൊണ്ടുപോകൂ. 
നിന്‍െറ യജമാനപുത്ര൯ അവളെ വിവാഹം 


23 


ഉല്പത്തി 24:51-25:18 


റിബെക്കാ യിസ്ഹാക്കിന്റെ ഭാര്യയായി. 
യിസ്ഹാക്ക്‌ അവളെ വളരെയധികം സ്നേഹി 
ച്ചു. അങ്ങനെ യിസ്ഹാക്കിന്‌ തന്‍െറ അമ്മ 





അതാണ്‌. 

ട2ഇതു കേട്ടപ്പോള്‍ അബ്രാഹാമിനന്‍െറ ഭൃത്യന്‍ 
നിലത്തു മുട്ടുകുത്തി യഹോവയ്ക്കു നന്ദി 
പറഞ്ഞു. $3അപ്പോള്‍ അവന്‍ റിബെക്കയ്ക്ക്‌ 
താന്‍ കൊണ്ടുവന്ന സമ്മാനങ്ങള്‍ നല്‍കി. 
അയാള്‍ അവള്‍ക്ക്‌ മനോഹരമായ വസ്ത്ര 
ങ്ങളും സ്വര്‍ണ്ണവും വെള്ളിയും കൊണ്ടുള്ള ആഭ 
രണങ്ങളും നല്‍കി. അവളുടെ അമ്മയ്ക്കും 
സഹോദരനും അയാള്‍ വിലകൂടിയ സമ്മാന 
ങ്ങള്‍ നല്‍കി. ട്പിന്നെ, അയാളും കൂട്ടരും 
നിറയെ തിന്നുകയും കുടിക്കുകയും ചെയ്ത 
ശേഷം ആ രാത്രി അവിടെ ചിലവഴിച്ചു. പിറ്റേ 
ന്ന്‌ അതിരാവിലെ ഉണര്‍ന്നെണീറ്റ്‌ അവര്‍ പറ 
ഞ്ഞു, “ഇനി ഞങ്ങള്‍ എന്‍െറ യജമാനന്‍െറയടു 
ത്തേക്കു മടങ്ങട്ടെ.” 

ട്ടറി ബെക്കയുടെ അമ്മയും സഹോദരനും 
പറഞ്ഞു, “റിബെക്കാ കുറച്ചുകാലം ഞങ്ങളുടെ 
കൂടെ കഴിയട്ടെ. ഒരു പത്തുദിവസം. അതിനു 
ശേഷം അവള്‍ക്കു പോകാം.” 56എന്നാല്‍ ഭൃത്യന്‍ 
errs പറഞ്ഞു, “എന്നെ അധികം താമ 

ബി ക്കരുത്‌. യഹോവ എന്‍െറ യാത്ര സഫല 
മാക്കിയിരിക്കുന്നു. ഇനി ഞാന്‍ എന്‍െറ യജമാ 
നനന്‍െെറയടുത്തേക്കു പോകട്ടെ.” 

5റിബെക്കയുടെ അമ്മയും സഹോദരനും പറ 
ഞ്ഞു, “ഞങ്ങള്‍ റിബെക്കയെ വിളിച്ച്‌ അവ 
ളുടെ ഇഷ്ടം ചോദിക്കട്ടെ.” 53അവര്‍ റിബെ 
ക്കയെ വിളിച്ചു ചോദിച്ചു, “നീ ഇപ്പോള്‍ ഇയാ 
ളുടെ കൂടെ പോകാന്‍ ഇഷ്ടപ്പെടുന്നുവോ?” 

റിബെക്കാ പറഞ്ഞു, “അതേ, ഞാന്‍ പോകു 
ന്നു.” 

നില്‍ അബ്രാഹാമിനന്‍െറ ഭൂൃത്യനോടും 
കൂട്ടരോടുമൊത്തു പോകാന്‍ അവര്‍ റിബെ 
ക്കയെ അനുവദിച്ചു. റിബെക്കയുടെ ആയയേ 
യും കൂടെ അയച്ചു. 9റിബെക്കാ യാത്ര തിരിച്ച 
പ്പോള്‍ അവര്‍ അവളോടു പറഞ്ഞു, 

“ഞങ്ങളുടെ സഹോദരീ, നീ അനേകം 
കോടി ജനങ്ങളുടെ അമ്മയാകട്ടെ. നിന്‍െറ 
പിന്‍ഗാമികള്‍ അവരുടെ ശത്രുക്കളെ തോല്പിച്ച്‌ 
അവരുടെ നഗരങ്ങള്‍ കൈയടക്കട്ടെ.” 

അനന്തരം റിബെക്കയും അവളുടെ ആയ 
യും ഒട്ടകങ്ങളുടെ പുറത്തു കയറി ഭൃത്യനേയും 
കൂട്ടരേയും അനുഗമിച്ചു. അങ്ങനെ ഭൃത്യന്‍ 
റിബെക്കയേയും കൂട്ടി വീട്ടിലേക്കു മടങ്ങി. 

യിസ്ഹാക്ക്‌ ബേര്‍ലഹയിരോയില്‍നിന്നും 
നെഗെവില്‍ താമസിക്കുകയാണി പ്പോള്‍. ഒഒരു 
സായാഹ്നത്തില്‍ യിസ്ഹാക്ക്‌ ധ്യാനത്തി 
നായി വയലിലേക്കു പോയി. യിസ്ഹാക്ക്‌ മുക 
ളിലേക്കു നോക്കിയപ്പോള്‍ ദൂരെനിന്നു വരുന്ന 
ഒട്ടകങ്ങളെ കണ്ടു. 

റിബെക്കാ നോക്കിയപ്പോള്‍ യിസ്ഹാ 
ക്കിനെ കണ്ടു. അപ്പോളവശള്‍ ഒട്ടകപ്പുറത്തു 
നിന്നും ചാടിയിറങ്ങി. ടജ്അവള്‍ ഭൂൃത്യനോടു 
ചോദിച്ചു, “നമ്മെ കാണാന്‍ ഈ വയലിലൂടെ 
വരുന്ന ആ ചെറുപ്പക്കാരന്‍ ആരാണ്‌?” 

ഭൃത്യന്‍ പറഞ്ഞു, “അതെന്‍റെ യജമാനപുത്ര 
നാണ്‌.” അപ്പോള്‍ റിബെക്കാ മൂടുപടം കൊണ്ട്‌ 
തന്‍െറ മുഖം മറച്ചു. 

സംഭവിച്ചതെല്ലാം ഭൃത്യന്‍ യിസ്ഹാക്കി 
നോടു വിവരിച്ചു. അനന്തരം യിസ്ഹാക്ക്‌ 
പെണ്‍കുട്ടിയെ തന്‍െറ അമ്മയുടെ കൂടാരത്തി 
ലേക്കു കൂട്ടിക്കൊണ്ടു വന്നു. ആ ദിവസം തന്നെ 


കഴിക്കട്ടെ. യഹോവയുടെ ആഗ്രഹം 3.” 


























അബ്രാഹാമിന്‍െറ കുടുംബം 





യുടെ മരണശേഷം വലിയ ആശ്വാസം തോന്നി. 
അബ്രാഹാം വീണ്ടും വിവാഹം കഴിച്ചു. 
2 കെതൂറാ എന്നായിരുന്നു അയാളുടെ 
പുതിയ ഭാര്യയുടെ പേര്‌. 2അവള്‍ സിമ്രാന്‍, 
യൊക്ശാന്‍, മെദാന്‍, മിദ്യാന്‍, യിശ്ബാക്‌, 
ശൂവഹ്‌ എന്നിവര്‍ക്കു ജന്മം നല്‍കി. 3ശെബ 
യുടെയും ദെദാന്‍െറയും പിതാവായിരുന്നു 
യൊക്ശാന്‍൯. അശ്ലൂരീം, ലെത്തൂശീം, ലെയുമ്മീം 
എന്നിവര്‍ ദെദാന്‍െറെ പി൯ഗാമികളായി രുന്നു. 
4ഏഫാ, ഏഫെര്‍, ഹനോക്‌, അബീദാ, 
എല്‍ദാഗാ, ഇവരൊക്കെ മിദ്യാനന്‍െറ മക്കളായി 
രുന്നു. ഈ മക്കളെല്ലാം കെതുറയുടെയും അബ്ബാ 
ഹാമിന്‍െറയും വിവാഹത്തില്‍നിന്നു പിറന്ന 
വരാണ്‌. “അബ്രാഹാമിന്‍റെ മരണത്തിനു 
മുമ്പ്‌ അദ്ദേഹം തന്‍െറ ദാസിമാരുടെ പുത്ര 
ന്മാര്‍ക്ക്‌ ചില സമ്മാനങ്ങള്‍ നല്‍കി അവരെ 
കിഴക്കോട്ടു പറഞ്ഞുവിട്ടു. അദ്ദേഹം അവരെ 
യിസ്ഹാക്കില്‍നിന്നും ദൂരേക്കയച്ചു. അനന്തരം 
അബ്രാഹാം തന്‍െറ സ്വത്തു മുഴുവന്‍ യിസ്ഹാ 
ക്കിനു നല്‍കി. 
അബ്രാഹാം 175 വയസ്സുവരെ ജീവിച്ചു. 
പിന്നീട്‌ ക്ഷീണിതനായിത്തീര്‍ന്ന്‌ അബ്രാഹാം 
മരണമടഞ്ഞു. ദീര്‍ഘവും സംതൂപ്തവുമായ 
ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിനന്‍േറത്‌. 
അദ്ദേഹം മരിച്ച്‌ പൂര്‍വ്വികരോടു ചേര്‍ന്നു. 
അദ്ദേഹത്തിന്‍റെ മക്കളായ യിസ്‌ഹാക്കും 
യിശ്മായേലും അദ്ദേഹത്തെ മക്പേലയിലെ 
ഗുഹയില്‍ സംസ്കരിച്ചു. സോഹാരിന്‍െറ 
പുത്രനായ എഫ്രോനന്‍േറേതായിരുന്നു ആ ഗുഹ. 
മമ്രേയ്ക്ക്‌ കിഴക്കായിരുന്നു ആ സ്ഥലം. 10ഹിത്ൃയ 
രുടെ കൈയില്‍നിന്നും അബ്രാഹാം വാങ്ങിയ 
ഗുഹയായിരുന്നു അത്‌. അബ്രാഹാം അവിടെ 
തന്‍െറ പത്നിയോടൊപ്പം അടക്കപ്പെട്ടു. 1അ 
ബ്രാഹാമി൯ന്‍െറ മരണശേഷം ദൈവം യിസ്ഹാ 
ക്കിനെ അനുഗ്രഹിച്ചു. യിസ്ഹാക്ക്‌ ബേര്‍ല 
ഹയിരോയീയില്‍ താമസം തുടര്‍ന്നു. 
2യിശ്മായേലിന്‍െറ വംശാവലി ഇതാണ്‌. 
യിശ്മായേല്‍ അബ്രാഹാമിന്‍െറയും സാറ 
യുടെ ഈജിപ്തുകാരിയായ ഭൃത്യ ഹാഗാരി 
ന്‍െറയും പുത്രന്‍. 
3യിശ്മായേലിന്‍െറ സന്തതികളുടെ പേരു 
കള്‍: നെബായോത്തായിരുന്നു മൂത്തപുത്രന്‍. 
പിന്നെ കേദാര്‍ ജനിച്ചു. തുടര്‍ന്ന്‌ അദ്വയേല്‍, 
മിബ്ശാം, 14മിശ്മാ, ദൂമാ, മശ്ശാ, 1$ഹദാദ്‌, തേമാ, 
യെതൂര്‍, നാഫീശ്‌, കേദെമാ എന്നിവര്‍. 
16യിശ്മായേലിന്‍െറ പുത്രന്മാരുടെ പേരുകള്‍ 
അതായിരുന്നു. ഓരോ പുത്രനും പില്‍ക്കാലത്ത്‌ 
ചെറു നഗരങ്ങളായി മാറിയ സ്വന്തം പാളയങ്ങ 
ളുണ്ടായിരുന്നു. പന്ത്രണ്ടു പുത്രന്മാരും സ്വന്തം 
ജനതയുള്ള രാജകുമാരന്മാരെപ്പോലെയായി 
രുന്നു. 7യിശ്മായേല്‍ 137 വയസ്സുവരെ ജീവി 
ച്ചു. അനന്തരം അയാള്‍ മരിച്ച്‌ പൂര്‍വ്വികരോടു 
ചേര്‍ന്നു. 18യിശ്മായേലിന്‍െറെ പിന്‍ഗാമികള്‍ 
മരുഭൂമിയിലെമ്പാടും താവളമടിച്ചു. ആ പ്രദേ 
ശം ഹവീലയില്‍ നിന്ന്‌ ഈജിപ്തിനോടു ചേര്‍ 
ന്നുള്ള ശൂര്‍വരെയും ശൂരില്‍നിന്നും അസ്സ്ീറിയ 
വരെയും വ്യാപിച്ചിരുന്നു. യിശ്മായേലിന്‍െറ 
പിന്‍ഗാമികള്‍ ഇടക്കിടെ യിശ്മായേലിന്‍െറ 
സഹോദരന്‍െറ ജനതയെ ആക്രമിച്ചിരുന്നു. 























ഉല്പത്തി 25:19-26:11 


യിസ്ഹാക്കിന്‍െറ കുടുംബം 

19ഇത്‌ യിസ്ഹാക്കിനെ കഥയാകുന്നു. 
അബ്രാഹാമിന്‌ യിസ്ഹാക്കെന്നൊരു പുത്ര 
നുണ്ടായിരുന്നു. 2യിസ്ഹാക്കിനു നാല്പതു വയ 
സ്റായപ്പോള്‍ അവന്‍ റിബെക്കയെ വിവാഹം 
കഴിച്ചു. പദ്ദന്‍-അരാംകാരിയായിരുന്നു റിബെ 
ക്കം അവള്‍ ബെഥുവേലിനന്‍െറ പുത്രിയും അരാ 
മൃനായ ലാബാന്റെ സഹോദരിയുമായി രുന്നു. 
മയിസ്ഹാക്കിന്‍െറ ഭാര്യയ്ക്ക്‌ കുട്ടികളുണ്ടാ 
യില്ല. അതിനാല്‍ യിസ്ഹാക്ക്‌ തന്‍െറ ഭാര്യ 
യ്ക്കുവേണ്ടി യഹോവയോടു പ്രാര്‍ത്ഥിച്ചു. 
യഹോവ യിസ്ഹാക്കിന്‍െറ പ്രാര്‍ത്ഥന കേട്ടു. 
യഹോവ റിബെക്കയെ ഗര്‍ഭം ധരിക്കാന്‍ അനു 
വദിക്കുകയും ചെയ്തു. 
2ഗര്‍ഭിണിയായിരുന്നപ്പോള്‍ റിബെക്കയുടെ 
വയറ്റില്‍ കിടന്ന രണ്ടു കുഞ്ഞുങ്ങള്‍ തമ്മില്‍ 
ഞെരുങ്ങി. റിബെക്കാ യഹോവയോടു പ്രാര്‍ 
ത്ഥിച്ചു, “എനിക്കെന്താണിങ്ങനെയൊക്കെ 
സംഭവിക്കുന്നത്‌?” 22യഹോവ അവളോടു പറ 
ഞ്ഞു, “നിന്‍െറ ശരീരത്തിനുള്ളില്‍ രണ്ടു ജന 
തകളാണുള്ളത്‌. രണ്ടു കുടുംബങ്ങളുടെ ഭരണാ 
ധികാരികള്‍ നിന്നില്‍നിന്നു പിറക്കും. അവര്‍ 
വിഭജിക്കപ്പെടുകയും ചെയും. ഒരു മകന്‍ മറ്റവ 
നേക്കാള്‍ കരുത്തനായിരിക്കും. മൂത്തപുത്രന്‍ 
ഇളയവനെ സേവിക്കും.” 24പിന്നീട്‌ ഗര്‍ഭം പൂര്‍ 
ണ്ണമായപ്പപോള്‍ റിബെക്ക ഇരട്ടപുത്രന്മാരെ 
പ്രസവിച്ചു. മ്മൂത്തകുട്ടിക്കു ചുവപ്പു നിറമായി 
രുന്നു. രോമം നിറഞ്ഞ മേലങ്കി പോലെയായി 
രുന്നു അവന്‍െറ ചര്‍മ്മം. അതിനാല്‍ അവന്‍ 
ഏശാവ്‌ എന്നു പേരിട്ടു. 2രണ്ടാമത്തെ കൂട്ടി 
പിറന്നപ്പോള്‍ അവന്‍ ഏശാവിനന്‍െറ ഉപ്പൂറ്റി 
യില്‍ മുറുകെ പിടിച്ചിരുന്നു. അതിനാല്‍ അവ 
ന്‌ യാക്കോബ്‌ എന്നും പേരിട്ടു. യിസ്ഹാക്കിന്‌ 
അറുപതു വയസ്സായിരുന്നപ്പോഴാണ്‌ ഏശാവും 
യാക്കോബും പിറന്നത്‌. 

കുട്ടികള്‍ വളര്‍ന്നു. ഏശാവ്‌ ഒരു നല്ല 
നായാട്ടുകാരനായിത്തീര്‍ന്നു. ഏറെ നേരവും 
പുറത്ത്‌ വയലില്‍ കഴിയാനായിരുന്നു അവ 
നിഷ്ടം. എന്നാല്‍ യാക്കോബ്‌ വളരെ ശാന്തനാ 
യിരുന്നു. അവന്‍ കൂടാരത്തിനുള്ളില്‍ തന്നെ 
തങ്ങി. 2&യിസ്ഹാക്ക്‌ ഏശാവിനെ സ്നേഹി 
ച്ചു. ഏശാവ്‌ കൊന്ന മൃഗങ്ങളെ തിന്നാന്‍ 
അവന്‍ ഇഷ്ടമായിരുന്നു. പക്ഷേ യാക്കോ 
ബിനോടായിരുന്നു റിബെക്കയ്ക്ക്‌ സ്നേഹം. 

29ഒരിക്കല്‍ ഏശാവ്‌ വേട്ട കഴിഞ്ഞു തിരി 
ച്ചെത്തി. അവന്‍ വിശപ്പുകൊണ്ട്‌ വളരെ 
ക്ഷീണിച്ചിരുന്നു. യാക്കോബ്‌ ഒരു കലത്തില്‍ 
അമരപ്പയര്‍ വേവിക്കുകയായിരുന്നു. 34ഏശാവ്‌ 
യാക്കോബിനോടു പറഞ്ഞു, “ഞാന്‍ വല്ലാതെ 
വിശന്നു വലഞ്ഞിരിക്കുന്നു. എനിക്ക്‌ അതിലല്ലം 
ചുവന്ന അമരപ്പയര്‍ തരൂ.” (അതിനാലാണ 
യാളെ ഏദോം എന്നു. വിളിക്കുന്നത്‌.) 

പക്ഷേ യാക്കോബ്‌ പറഞ്ഞു, “ആദ്യജാത 
നായ പുത്രനെന്ന നിലയില്‍ നിന്‍െറ എല്ലാ 
അവകാശങ്ങളും ഇന്നെനിക്കു വില്‍ക്കണം.” 

32ഏശാവ്‌ പറഞ്ഞു, “ഞാന്‍ വിശപ്പു കൊണ്ട്‌ 
ഏതാണ്ട്‌ മരിച്ചുകഴിഞ്ഞു. ഞാന്‍ മരിച്ചാല്‍, 
എന്റെ അപ്പനന്‍െറ സ്വത്തൊന്നും എന്നെ 
സഹായിക്കില്ല. അതിനാല്‍ ഞാന്‍ എന്‍െറ 
വീതം നിനക്കു നല്‍കും.” 
പക്ഷേ യാക്കോബ്‌ പറഞ്ഞു, “നീ അതെ 
ല്ലാം എനിക്കു തരുമെന്ന്‌ ആദ്യം വാഗ്ദാനം 
ചെയ്യുക.” അങ്ങനെ ഏശാവ്‌ യാക്കോബിന്‌ 
വാഗ്ദാനം നല്‍കി. ഏശാവ്‌ തന്‍െറ പിതാവി 


























24 


ന്‍െറ സ്വത്തിന്‍റെ ഓഹരി യാക്കോബിനു 
വിറ്റു. അപ്പോള്‍ യാക്കോബ്‌ അപ്പവും ആഹാ 
രവും കൊടുത്തു. ഏശാവ്‌ എലാം തിന്നുകയും 
കുടിക്കുകയും ചെയ്തശേഷം പോയി. അങ്ങ 
നെ ഏശാവ്‌ ആദ്യപുത്രനെന്ന നിലയിലുള്ള 
അവകാശത്തിലൊന്നും തനിക്ക്‌ വലിയ താല്ല 
രൃമില്ലെന്നു തെളിയിച്ചു. 


യിസ്ഹാക്ക്‌ അബീമേലെക്കിനോടു 
നുണ പറയുന്നു 
ഒരിക്കല്‍ ഒരു വലിയ ക്ഷാമമുണ്ടായി. 

20 അബ്രാഹാമിന്‍റെറ കാലത്തുണ്ടായതു 
പോലെ ഒരു ക്ഷാമമായിരുന്നു അത്‌. അതി 
നാല്‍ യിസ്ഹാക്ക്‌ ഗെരാരില്‍ ഫെലിസ്ത്ൃ 
രുടെ രാജാവായ അബീമേലെക്കിന്‍െറയടു 
ത്തേക്കു പോയി. യഹോവ യിസ്ഹാക്കി 
നോടു സംസാരിച്ചു. യഹോവ പറഞ്ഞു, “ഇനി 
ഈജിപ്തിലേക്കു പോകരുത്‌. ഞാന്‍ കല്ലിക്കുന്ന 
തിനനുസരിച്ചുള്ള ദേശത്തു താമസിക്കുക. 3ആ 
നാട്ടില്‍ താമസിക്കുക; ഞാന്‍ നിന്നോടൊപ്പ 
മുണ്ടായിരിക്കും. ഞാന്‍ നിന്നെ അനുഗ്രഹിക്കും. 
ഈ ദേശം മുഴുവനും ഞാന്‍ നിനക്കും നിന്‍െറ 
കുടുംബത്തിനുമായി നല്‍കും. നിന്‍െറ പിതാ 
വായ അബ്രാഹാമിനു ഞാന്‍ നല്‍കിയ 
വാഗ്ദാനം ഞാന്‍ നടപ്പാക്കും. നിന്‍െറ കുടും 
ബത്തെ ഞാന്‍ ആകാശത്തിലെ നക്ഷത്രങ്ങള്‍ 
പോലെ വര്‍ദ്ധിപ്പിക്കും. ഈ ദേശം മുഴുവനും 
ഞാന്‍ നിന്‍െറ കുടുംബത്തിനു നല്‍കുകയും 
ചെയ്യും. നിന്‍െറ പി൯ഗാമികളിലൂടെ ഭൂമി 
യിലെ എല്ലാ ജനതകളും അനുഗ്രഹിക്കപ്പെടും. 
ട്ഞാനിങ്ങനെ ചെയുന്നതെന്തെന്നാല്‍ നിന്‍െറ 
പിതാവായ അബ്രാഹാം എന്‍െറ വാക്കുകള്‍ 
അനുസരിക്കുകയും ഞാന്‍ പറഞ്ഞത്‌ പ്രവര്‍ 
ത്തിക്കുകയും ചെയ്തു. അബ്രാഹാം എന്‍െറ 
കല്പനകളും നിയമങ്ങളും ചട്ടങ്ങളും അനുസ 
രിച്ചു.” 

അതിനാല്‍ യിസ്ഹാക്ക്‌ ഗെരാരില്‍ താമസി 
ച്ചു. 'യിസ്ഹാക്കിന്‍െറ ഭാര്യ റിബെക്കാ അതി 
സുന്ദരിയായിരുന്നു. ആ നാട്ടിലെ ആളുകള്‍ 
റിബെക്കുയെപ്പറ്റി യിസ്ഹാക്കിനോടു ചോദി 
ച്ചു. യിസ്ഹാക്കു പറഞ്ഞു, “അവള്‍ എന്‍െറ 
സഹോദരിയാണ്‌.” റിബെക്കാ തന്‍െറ ഭാര്യയാ 
ണെന്ന്‌ അവരോടു പറയുവാന്‍ യിസ്ഹാ 
ക്കിനു ഭയമായിരുന്നു. റിബെക്കയെ തട്ടിയെടു 
ഓന്‍ അവര്‍ തന്നെ കൊല്ലുമോ എന്നായിരുന്നു 
യിസ്ഹാക്കിനു ഭയം. 

യിസ്ഹാക്ക്‌ അവിടെ താമസം തുടങ്ങി. 
കുറെ നാളുകളായപ്പോള്‍ ഒരു ദിവസം അബീമേ 
ലെക്ക്‌ തന്‍െറ ജനാലയിലൂടെ നോക്കി. 
അപ്പോള്‍ യിസ്‌ഹാക്ക്‌ റിബെക്കയുമായി കളി 
തമാശകള്‍ നടത്തുന്നതു കണ്ടു. “അബീമേ 
ലെക്ക്‌ യിസ്ഹാക്കിനെ വിളിച്ചു ചോദിച്ചു, 
“ഇവള്‍ നിന്‍െറ ഭാര്യയല്ലേ? പിന്നെന്തിനാണ്‌ 
അവള്‍ നിന്‍െറ സഹോദരിയാണെന്നു ഞങ്ങ 
ളോടു പറഞ്ഞത്‌?” യിസ്ഹാക്ക്‌ അവനോടു 
പറഞ്ഞു, “എന്നെ കൊന്ന്‌ നിങ്ങള്‍ അവളെ 
തട്ടിയെടുക്കുമോ എന്നു ഞാന്‍ ഭയന്നു.” 

10അബീമേലെക്കു പറഞ്ഞു, “നീ ഞങ്ങളോടു 
തെറ്റു ചെയ്തിരിക്കുന്നു. ഞങ്ങളിലൊരാള്‍ 
നിന്‍െറ ഭാര്യയുമായി ശയിച്ചിരുന്നെങ്കില്‍ 
അവന്‍ ഒരു മഹാപാപത്തിന്‍െറ അപരാധിയാ 
കുമായിരുന്നു.” 

1അതിനാല്‍ അബീമേലെക്ക്‌ എല്ലാ ജനങ്ങ 
ള്‍ക്കും ഒരു താക്കീതു നല്‍കി. അവന്‍ പറഞ്ഞു, 

















“ഒരുത്തരും ഈ മനുഷ്യനേയോ ഈ സ്ത്രീ 
യേയോ ഉപദ്രവിക്കരുത്‌. ആരെങ്കിലും അവരെ 
ഉപദ്രവിച്ചാല്‍ വധിക്കപ്പെടും.” 


യിസ്ഹാക്ക്‌ ധനികനാകുന്നു 

12യിസ്‌ ഹാക്ക്‌ ആ ദേശത്തെ വയലില്‍ 
രിത്തു വിതച്ചു. ആ വര്‍ഷം അയാള്‍ വലിയ 
രിളവ്‌ കൊയ്തെടുക്കുകയും ചെയ്തു. യഹോ 
അവനെ സമൂദ്ധമായി അനുഗ്രഹിച്ചു. 
യിസ്ഹാക്ക്‌ ധനികനായിത്തീര്‍ന്നു. ഒരു 
ലിയ ധനികനായിത്തീരുംവരെ അയാള്‍ 
കൂടുതല്‍ കൂടുതല്‍ സമ്പാദിച്ചു. 14അയാള്‍ക്ക്‌ 
ധാരാളം ആട്ടിന്‍പറ്റങ്ങളും കാലിക്കൂട്ടങ്ങളുമു 
ണ്ടായി. അനേകം അടിമകളുമയാള്‍ക്കുണ്ടായി. 
എല്ലാ ഫെലിസ്ത്ൃര്‍ക്കും അയാളോട്‌ അസൂയ 
തോന്നി. 15അതിനാല്‍ ഫെലിസ്ത്യർ യിസ്ഹാ 
ക്കി൯െറെ അപ്പന്‍ അബ്രാഹാമും അദ്ദേഹ 
ത്തിന്‍െറ ഭൃത്യന്മാരും ചേര്‍ന്ന്‌ വര്‍ഷങ്ങള്‍ക്കു 
മുമ്പു കുഴിച്ച എല്ലാ കിണറുകളും നശിപ്പിചു. 
അവര്‍ ആ കിണറുകളില്‍ അഴുക്കു നിറച്ചു. 
1അബീമേലെക്ക്‌ യിസ്ഹാക്കിനോടു പറഞ്ഞു, 
“ഞങ്ങളുടെ നാടു വിട്ടു പോവുക. നീയി 
പ്പോള്‍ ഞങ്ങളെക്കാള്‍ ശക്തനായിരിക്കുന്നു.” 

17അതിനാല്‍ യിസ്ഹാക്ക്‌ അവിടം വിട്ട്‌ 
ഗരാരിലെ ചെറിയ നദിക്കു സമീപം താവളമ 
ടിച്ചു. അയാള്‍ അവിടെ ജീവിച്ചു. 14അക്കാല 
ത്തിനു വളരെ മുന്പ്‌ അബ്രാഹാം അവിടെ 
അനേകം കിണറുകള്‍ കുഴിച്ചിരുന്നു. അബ്രാഹാ 
മിന്‍റെ മരണശേഷം ഫെലിസ്ത്യർ ആ കിണ 
റുകളില്‍ അഴുക്കു നിറച്ചു. അതിനാല്‍ 
യിസ്ഹാക്ക്‌ മടങ്ങിപ്പോയി ആ കിണറുകള്‍ 
വീണ്ടും കുഴിച്ചു. യിസ്ഹാക്ക്‌ അവയ്ക്ക്‌ തന്‍െറ 
പിതാവ്‌ നല്‍കിയിരുന്ന പേരുകള്‍ തന്നെ 
നല്‍കി. 1യിസ്ഹാക്കിനന്‍െറെ ഭൃത്യന്മാരും ആ 
ചെറിയ നദിക്കു സമീപം ഒരു കിണര്‍ കുഴിച്ചു. 
ആ കിണറ്റില്‍നിന്ന്‌ ഒരു ഉറവ പൊട്ടിയൊഴുകി. 
20എന്നാല്‍ ഗെരാര്‍താഴ്വരയില്‍ ആടുകളെ 
മേയിച്ചിരുന്നവര്‍ യിസ്ഹാക്കിന്‍െറ ഭൂത്യന്മാ 
രുമായി തര്‍ക്കത്തിലേര്‍പ്പെട്ടു. അവര്‍ പറഞ്ഞു, 
“വെള്ളം ഞങ്ങളുടേതാണ്‌.” അതിനാല്‍ 
യിസ്ഹാക്ക്‌ ആ കിണറിന്‌ ഏശെക്‌ എന്നു 
പേരിട്ടു. അവന്‍ ആ പേരു നല്‍കാന്‍ കാരണം, 
അവിടെ വെച്ചാണ്‌ അവര്‍ അവനോടു വാദി 
ച്ചത്‌ എന്നതായിരുന്നു. 

21അനന്തരം യിസ്ഹാക്കിന്‍െറെ സേവകര്‍ 
മറ്റൊരു കിണര്‍ കൂടികുഴിച്ചു. ആളുകള്‍ വന്ന്‌ 
ആ കിണറിന്‍െറ പേരിലും അവകാശമുന്ന 
യിച്ചു. അതിനാല്‍ യിസ്ഹാക്ക്‌ ആ കിണറിന്‌ 
സിത്നാ എന്നു പേരിട്ടു. 

22യിസ്ഹാക്ക്‌ അവിടെനിന്നും മാറി മറ്റൊരു 
കിണര്‍ കുഴിച്ചു. ആരും ആ കിണറിനുമേല്‍ 
അവകാശവാദവുമായി വന്നില്ല. അതിനാല്‍ 
അവന്‍ ആ കിണറിന്‌ രെഹോബോത്ത്‌ എന്നു 
പേരിട്ടു. യിസ്ഹാക്കു പറഞ്ഞു, “ഇപ്പോള്‍ 
യഹോവ നമുക്കായി ഒരു സ്ഥലം കാണിച്ചു 
തന്നിരിക്കുന്നു. ഇവിടെ നാം പെരുകുകയും 
വിജയികളാകുകയും ചെയ്യും.” 

2യിസ്ഹാക്ക്‌ അവിടെനിന്ന്‌ ബേര്‍-ശേബെ 
യിലേക്കു പോയി. 24ആ രാത്രിയില്‍ യഹോവ 
യിസ്ഹാക്കിനോടു സംസാരിച്ചു. യഹോവ 
പറഞ്ഞു, “ഞാന്‍ നിന്‍െറ അപ്പനായ അബ്രാ 
ഹാമിന്‍െറ ദൈവമാകുന്നു. ഭയപ്പെടേണ്ടതില്ല. 
ഞാന്‍ നിന്നോടൊപ്പമുണ്ട്‌. നിന്നെ ഞാന്‍ 
അനുഗ്രഹിക്കുകയും ചെയ്യും. ഞാന്‍ നിന്‍െറ 





ലം 


ey 
[നി 





ഉ 














25 


ഉല്പത്തി 26:12-27:4 


പിന്‍ഗാമികളെ വര്‍ദ്ധിപ്പിക്കും. എന്‍െറ സേവ 
കനായ അബ്രാഹാമിനെ കരുതിയാണ്‌ ഞാന്‍ 
ഇതൊക്കെ ചെയ്യുന്നത്‌ .” 2അതിനാല്‍ 
യിസ്ഹാക്ക്‌ അവിടെ ഒരു യാഗപീഠം പണിത്‌ 
യഹോവയെ ആരാധിച്ചു. അയാള്‍ തന്‍െറ 
താവളം അവിടെ സ്ഥാപിക്കുകയും അയാളുടെ 
ഭൃത്യന്മാര്‍ അവിടെ ഒരു കിണര്‍ കുഴിക്കുകയും 
ചെയ്തു. 

2അബീമേലെക്ക്‌ ഗെരാരില്‍നിന്നും യിസ്‌ 
ഹാക്കിനെ കാണാന്‍ വന്നു. തന്‍െറ ഉപദേഷ്ടാ 
വായ അഹൂസത്തിനെയും സൈന്യാധിപ 
നായ പീക്കോലിനേയും അബീമേലെക്ക്‌ കൂടെ 
കൊണ്ടുവന്നിരുന്നു. 

2യിസ്ഹാക്കു ചോദിച്ചു, “എന്തിനാണി 
പ്പോള്‍ എന്നെ കാണാന്‍ വന്നത്‌? മുമ്പ്‌ നീ 
എന്നോടു അത്ര സരഹൃദത്തിലായിരുന്നില്ല. നീ 
എന്നെ നിന്‍െറ രാജ്യം വിട്ടുപോകുവാന്‍ 
ഇടയാക്കുകപോലും ചെയ്തു.” 

28അവര്‍ മറുപടി പറഞ്ഞു, “യഹോവ 
നിന്നോടൊപ്പമാണെന്നു ഞങ്ങളിപ്പോളറി 
യുന്നു. നമ്മള്‍ക്ക്‌ ഒരു കരാറുണ്ടാക്കാമെന്നു 
ഞങ്ങള്‍ കരുതുന്നു. നീ ഞങ്ങള്‍ക്കൊരു വാഗ്‌ 
ദാനം തരണമെന്നാണ്‌ ഞങ്ങളുടെ ആഗ്രഹം. 
ക്ഞങ്ങള്‍ നിന്നെ ഉപദ്രവിച്ചില്ല. നീ ഞങ്ങ 
ളെയും ഉപ്ദ്രവിക്കില്ലെന്നു വാക്കു തരിക. 
ഞങ്ങള്‍ നിന്നെ ദൂരത്തേക്ക്‌ ഓടിച്ചെങ്കിലും 
അതു സമാധാനത്തിലായിരുന്നു. ഇപ്പോള്‍ 
യഹോവ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നുവെന്ന്‌ 
വ്ൃക്തമായിട്ടുണ്ട.” 34അതിനാല്‍ യിസ്ഹാക്ക്‌ 
അവര്‍ക്കൊരു വിരുന്നു നല്‍കി. അവരെല്ലാവരും 
തിന്നുകയും കുടിക്കുകയും ചെയ്തു. 31അടുത്ത 
ദിവസം അതിരാവിലെ ഓരോരുത്തരും പ്രതി 
ജ്ഞ ചെയ്തു. അനന്തരം അവര്‍ സമാധാന 
ത്തോടെ അവിടം വിട്ടു. 32ആ ദിവസം, 
യിസ്ഹാക്കിന൯ന്‍െറ ഭൃത്യന്മാര്‍ വന്ന്‌ തങ്ങള്‍ 
കുഴിച്ച കിണറിനെപ്പറ്റി പറഞ്ഞു. ഭൃത്യന്മാര്‍ 
പറഞ്ഞു, “ഞങ്ങള്‍ ആ കിണറ്റില്‍ വെള്ളം 
കണ്ടു.” 33അതിനാല്‍ യിസ്ഹാക്ക്‌ ആ കിണറിന്‌ 
ശിബാ എന്നു പേരിട്ടു. ആ നഗരത്തിന്‍െറ 
പേര്‍ ബേര്‍-ശേബ എന്നു തന്നെ തുടര്‍ന്നു. 

















ഏശാവിന്‍െറ ഭാര്യമാര്‍ 
34നാല്പതാം വയസ്സില്‍ ഏശാവ്‌ രണ്ട്‌ ഹിത്യ 
സ്ത്രീകളെ വിവാഹം കഴിച്ചു. ഒരുവള്‍ ബേരി 
യുടെ മകള്‍ യെഹൂദീത്തയായിരുന്നു. മറ്റവള്‍ 
ഏലോനന്‍്്റെ മകള്‍ ബാസമത്തും ആയിരുന്നു. 
35ആ വിവാഹങ്ങള്‍ യിസ്ഹാക്കിനും റിബെക്ക 
യ്ക്കും വളരെ വിഷമമുണ്ടാക്കി. 
യിസ്‌ ഹാക്കിനു വയസ്സ്റാവുകയും 
2 അയാളുടെ കണ്ണുകള്‍ ശരിക്കു കാണാ 
നാവാത്തവിധം ക്ഷീണിക്കുകയും ചെയ്തു. ഒരു 
ദിവസം അയാള്‍ തന്‍െറ മൂത്തപുത്രനായ 
ഏശാവിനെ വിളിച്ചു. യിസ്ഹാക്കു പറഞ്ഞു, 
“മകനേ!” ഏശാവ്‌ മറുപടി പറഞ്ഞു, “ഞാനി 
വിടെയുണ്ട്‌.” 
യിസ്ഹാക്കു പറഞ്ഞു, “ഞാന്‍ വൃദ്ധനാ 
യിരിക്കുന്നു. താമസിക്കാതെ ഞാന്‍ മരിക്കു 
കയും ചെയ്തേക്കാം. അതിനാല്‍ നിന്‍െറ 
അമ്പും വില്ലുമെടുത്ത്‌ നായാട്ടിനു പോവുക. 
എനിക്കു തിന്നാനായി ഒരു മൃഗത്തെ കൊന്നു 


കൊണ്ടു വരിക. 4എനിക്കിഷ്ടമുള്ള ആഹാരം 
ഉണ്ടാക്കിത്തരൂ, ഞാനതു തിന്നട്ടെ. അപ്പോള്‍ 








അനന്തരാവകാശത്തിന്‍െറ പ്രശ്നങ്ങള്‍ 





ഉല്പത്തി 27:5-32 


ഞാന്‍ മരിക്കും മുമ്പ്‌ നിന്നെ അനുഗ്രഹിക്കാം.” 
ടഅതിനാല്‍ ഏശാവ്‌ നായാട്ടിനു പോയി. 


യാക്കോബ്‌ പിതാവിനെ ചതിക്കുന്നു 

യിസ്ഹാക്ക്‌ പുത്രനായ ഏശാവിനോടു പറ 
ഞ്ഞത്‌ റിബെക്കാ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. 
റിബെക്കാ പുത്രനായ യാക്കോബിനോടു 
പറഞ്ഞു, “നോക്കൂ, നിന്‍െറ അപ്പന്‍ നിന്‍െറ 
സഹോദരനായ ഏശാവിനോടു സംസാരിക്കു 
ന്നതു ഞാന്‍ കേട്ടു. നിന്‍െറ അപ്പന്‍ പറഞ്ഞു, 
“എനിക്കു തിന്നാനായി ഒരു മൃഗത്തെ കൊല്ലുക. 
അത്‌ പാകം ചെയ്ത്‌ എനിക്കു തരിക. ഞാനതു 
തിന്നട്ടെ. അപ്പോള്‍ ഞാന്‍ മരിക്കുന്നതിനു മുമ്പ 
നിന്നെ അനുഗ്രഹിക്കാം.” അതുകൊണ്ട്‌ 
കുഞ്ഞേ, ഞാന്‍ പറയുന്നതു പോലെ നീ 
ചെയ്യുക. പുറത്തു പോയി നമ്മുടെ ആട്ടിന്‍ 
കൂട്ടത്തില്‍നിന്ന്‌ രണ്ടു കോലാട്ടിന്‍ കുട്ടികളെ 
എനിക്കു കൊണ്ടുത്തരിക. ഞാനവയെ നിന്‍െറ 
അപ്പന്‌ ഇഷ്ടപ്പെട്ടവിധം പാകപ്പെടുത്താം. 
10എന്നിട്ട നീ ആ ഭക്ഷണം നിന്‍െറ അപ്പന്‌ 
കൊണ്ടുകൊടുക്കുക. അപ്പോള്‍ അദ്ദേഹം മരി 
ക്കുംമുമ്പ്‌ നിന്നെ അനുഗ്രഹിക്കും.” 

വപക്ഷേ യാക്കോബ്‌ തന്‍റെ അമ്മയായ 
റിബെക്കയോടു പറഞ്ഞു, “എന്‍െറ സഹോദ 
രന്‍ ഏശാവ്‌ രോമാവ്ൃവതനായ ഒരു മനുഷ്യനാ 
ണല്ലോ. ഞാന്‍ അവനെപ്പോലെ രോമമുള്ള 
വനല്ല. 12എനന്‍െറെ അപ്പന്‍ എന്നെ സ്പര്‍ശിക്കു 
മ്പോള്‍ത്തന്നെ അത്‌ ഏശാവ്‌ അല്ലെന്നു മന 
സ്റ്റിലാക്കും. eed അദ്ദേഹം എന്നെ അനുഗ്ര 
ഹിക്കാതെ ശപിക്കുകയായിരിക്കും ചെയ്യുക! 
എന്തെന്നോ? ഞാനദ്ദേഹത്തെ ചതിക്കുകയാ 
യിരിക്കില്ലേ?” 

13അതിനാല്‍ റിബെക്കാ അവനോടു പറ 
ഞ്ഞു, “കുഴപ്പം വല്ലതുമുണ്ടായാല്‍ ഞാന്‍ അതേ 
റ്റെടുക്കാം. ഞാന്‍ പറഞ്ഞതു പോലെയൊക്കെ 
ചെയ്യുക. ചെന്ന്‌ കോലാടുകളെ പിടിച്ചു 
കൊണ്ടു വരിക.” 

14അതിനാല്‍ യാക്കോബ്‌ പുറത്തു പോയി 
രണ്ട്‌ ആടുകളെ പിടിച്ച്‌ അമ്മയെ ഏല്ലിച്ചു. 
അവള്‍ യിസ്ഹാക്കി നിഷ്ടപ്പെട്ട രീതിയില്‍ 
അതിന്‍െറ മാംസം പാകം ചെയ്തു. 15അനന്തരം 
റിബെക്കാ തന്‍െറ മൂത്തപുത്രന്‍ ഏശാവിന്‌ 
ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങളെടുത്തു. അവള്‍ അത്‌ 
ഇളയപുത്രന്‍ യാക്കോബിനെ അണിയിച്ചു. 
റിബെക്കാ കോലാടുകളുടെ തോലെടുത്ത്‌ 
യാക്കോബിന്‍െറ കഴുത്തും കൈകളും മൂടി. 
17എന്നിട്ടവള്‍ താന്‍ പാകം ചെയ്ത ഭക്ഷണം 
യാക്കോബിനെ ഏല്ലിച്ചു. 

1£യാക്കോബ്‌ തന്‍െറ പിതാവിനെ സമീപിച്ച്‌ 
പറഞ്ഞു, “അപ്പാ.” അവന്‍െറ പിതാവു ചോദി 
ച്ചു, “മകനെ നീയാരാണ്‌?” 

19യാക്കോബ്‌ തന്‍െറ പിതാവിനോടു പറ 
ഞ്ഞു, “ഞാന്‍ ഏശാവാണ്‌. അങ്ങയുടെ മൂത്ത 
മകന്‍. അങ്ങു പറഞ്ഞതു പോലെ ഞാന്‍ 
ചെയ്തിരിക്കുന്നു. എഴുന്നേറ്റിരുന്നു ഞാന്‍ വേട്ട 
യാടി അങ്ങയ്ക്കായി കൊണ്ടു വന്ന ഇറച്ചി 
കഴിച്ചാലും. എന്നിട്ട്‌ എന്നെ അനുഗ്രഹി 
ച്ചാലും.” 

മപക്ഷേ യിസ്ഹാക്ക്‌ തന്‍െറ പുത്രനോടു 
പറഞ്ഞു, “ഇത്രവേഗം നീയെങ്ങനെയാണ്‌ മൃഗ 
ങ്ങളെ വേട്ടയാടി കൊന്നത്‌?” 

യാക്കോബ്‌ പറഞ്ഞു, “അങ്ങയുടെ ദൈവ 
മായ യഹോവ എനിക്കു വേഗം മൃഗങ്ങളെ 
കാട്ടിത്തന്നു.” 

















26 


2അപ്പോള്‍ യിസ്ഹാക്ക്‌ യാക്കോബിനോടു 
പറഞ്ഞു, “എന്‍െറ അടുത്തേക്കു വരൂ എന്‍െറ 
മകനേ. ഞാന്‍ നിന്നെയൊന്നു തൊട്ടു 


നോക്കട്ടെ. നീ എന്‍െറ പുത്രനായ ഏശാവ്‌ 
തന്നെയോ എന്ന്‌ എനിക്കപ്പോള്‍ അറിയാം.” 
22അതിനാല്‍ യാക്കോബ്‌ തന്‍െറ പിതാവായ 
യിസ്ഹാക്കിന്‍െറയടുത്തേക്കു ചെന്നു. യിസ്‌ 
ഹാക്ക്‌ അവനെ തൊട്ടുനോക്കിയിട്ടു പറഞ്ഞു, 
“നിന്‍െറ ശബ്ദം യാക്കോബിന്‍േറതു പോലെ 
യിരിക്കുന്നു. പക്ഷേ നിന്‍റെ കൈകള്‍ ഏശാ 
വിന്റതു പോലെ രോമാവ്വതവുമാണ്‌.” 
2അവനന്‍െറ കൈകള്‍ ഏശാവിനന്‍േറതു 
പോലെ രോമാവൃതമായിരുന്നതുകൊണ്ട്‌ യിസ്‌ 
ഹാക്കിന്‌ അത്‌ യാക്കോബാണെന്ന്‌ തിരിച്ചറി 
യാനായില്ല. അതിനാല്‍ യിസ്ഹാക്ക്‌ യാക്കോ 
ബിനെ അനുഗ്രഹിച്ചു. 
24യിസ്ഹാക്കു ചോദിച്ചു, “നീ യഥാര്‍ത്ഥ 
ത്തില്‍ എന്‍െറ മകന്‍ ഏശാവ്‌ തന്നെയോ?” 
യാക്കോബ്‌ പറഞ്ഞു, “അതെ, ഞാന്‍ 
ഏശാവു തന്നെ.” 


യാക്കോബിനുള്ള അനുഗ്രഹം, 

25അപ്പോള്‍ യിസ്‌ഹാക്കു പറഞ്ഞു, “ഭക്ഷണം 
കൊണ്ടുവരു, ഞാനത്‌ തിന്നിട്ട്‌ നിന്നെ 
അനുഗ്രഹിക്കാം.” യാക്കോബ്‌ കൊടുത്ത ഭക്ഷ 
ണം അയാള്‍ കഴിച്ചു. അനന്തരം യാക്കോബ്‌ 
കൊടുത്ത വീഞ്ഞ്‌ അയാള്‍ കുടിക്കുകയും 
ചെയ്തു. അനന്തരം യിസ്ഹാക്ക്‌ അവനോടു 
പറഞ്ഞു, “മകനേ, അടുത്തു വന്ന്‌ എന്നെ 
ചുംബിക്കൂ. 27അതിനാല്‍ യാക്കോബ്‌ തന്‍െറ 
പിതാവിന്‍െറ അടുത്തുചെന്ന്‌ അയാളെ 
ചുംബിച്ചു. ഏശാവിന്‍െറ വസ്ത്രങ്ങളുടെ 
മണം ശ്വസിച്ച യിസ്ഹാക്ക്‌ യാക്കോബിനെ 





അനുഗ്രഹിക്കുകയും ചെയ്തു. യിസ്ഹാക്കു 
പറഞ്ഞു, 
“യഹോവ അനുഗ്രഹിച്ച വയലുകളുടെ 


ഗന്ധമാണെനന്‍െറ മകന്‍. 

28യഹോവ നിനക്കു ധാരാളം മഴ നല്‍കട്ടെ, 
അങ്ങനെ നിനക്കു നല്ല വിളയും വീഞ്ഞും 
ലഭിക്കട്ടെ. 

29എല്ലാ ജനങ്ങളും നിന്നെ സേവിക്കട്ടെ. 
ജനതകള്‍ നിന്‍െറ മുമ്പില്‍ വണങ്ങട്ടെ. നിന്‍െറ 
സഹോദരന്മാര്‍ക്കുമേല്‍ നീ ഭരണം നടത്തും. 
നിന്‍െറ അമ്മയുടെ സന്താനങ്ങള്‍ നിന്‍െറ 
മുമ്പില്‍ നമിക്കുകയും, നിന്നെ അനുസരിക്കു 
കയും ചെയ്യട്ടെ. നിന്നെ ശപിക്കുന്നവര്‍ ശപിക്ക 

ടും. നിന്നെ അനുഗ്രഹിക്കുന്നവര്‍ അനുഗ്ര 
ഹിക്കപ്പെടും.” 











ഏശാവിന്‍െറ “അനുഗ്രഹം” 

യിസ്ഹാക്ക്‌ യാക്കോബിനെ അനുഗ്ര 
ഹിച്ചു കഴിഞ്ഞു. യാക്കോബ്‌ യിസ്ഹാക്കി 
നന്‍െറയടുത്തുനിന്നും പോയയുടനെ ഏശാവ്‌ 
വേട്ട കഴിഞ്ഞു വന്നു. 31തന്‍െറ അപ്പന്‍ ഇഷ്ട 
പ്പെട്ട രീതിയില്‍ ഏശാവ്‌ ഭക്ഷണം തയ്യാറാക്കി. 
ഏശാവ്‌ അത്‌ തന്‍െറ പിതാവിനന്‍െറയടുത്തെ 
ത്തിച്ചു. അവന്‍ തന്‍െറ പിതാവിനോടു പറ 
ഞ്ഞു, “അപ്പാ ഇതാ അങ്ങയുടെ പുത്രന്‍. എഴു 
ന്നേല്‍ക്കൂ. എന്നിട്ട്‌ ഞാന്‍ അങ്ങയ്ക്കായി വേട്ട 
യാടി പാകപ്പെടുത്തി കൊണ്ടുവന്ന ഭക്ഷണം 
കഴിക്കൂ. എന്നിട്ട എന്നെ അനുഗ്രഹിച്ചാലും.” 

പക്ഷേ യിസ്ഹാക്ക്‌ അവനോടു ചോദിച്ചു, 
“ആരാണു നീ?” അവന്‍ പറഞ്ഞു, “ഞാന്‍ 
അങ്ങയുടെ മൂത്ത പുത്രന്‍ ഏശാവാണ്‌.” 





27 


33അപ്പോള്‍ യിസ്ഹാക്ക്‌ വളരെ വിഷണ്ണ 
നായി പറഞ്ഞു, “അപ്പോള്‍ നീ വരും മുമ്പ്‌ 
എനിക്കു ഭക്ഷണം പാകം ചെയ്തു കൊണ്ടു 
തന്നതാരാണ്‌? ഞാനതു തിന്നുകയും അവനെ 
അനുഗ്രഹിക്കുകയും ചെയ്തു. ഇനി ആ അനു 
ഗ്രഹം തിരിച്ചെടുക്കാനും പറ്റില്ല.” 

34ഏശാവ്‌ അപ്പനന്‍െറ വാക്കുകള്‍ കേട്ടു. 
അയാള്‍ക്ക്‌ വളരെ ദേഷ്യവും ദു:ഖവും തോന്നി. 
അവന്‍ പൊട്ടിക്കരഞ്ഞു. അവന്‍ തന്‍െറ പിതാ 
വിനോടു പറഞ്ഞു, “ഇനി എന്നെയും അനുഗ്ര 
ഹിച്ചാലും അപ്പാ!” 

35യിസ്ഹാക്കു പറഞ്ഞു, “നിന്‍െറ സഹോദ 
രനായ യാക്കോബ്‌ എന്നെ വഞ്ചിച്ചിരിക്കുന്നു. 
അവന്‍ വന്ന്‌ നിനക്കുള്ള അനുഗ്രഹങ്ങള്‍ തട്ടി 
യെടുത്തു!” 

3ഏശാവ്‌ പറഞ്ഞു, “യാക്കോബ്‌ എന്നു 





ഉല്പത്തി 27:33-28:11 


ഒരു ദിവസം തന്നെ എന്‍െറ രണ്ടു മക്കളും 
നഷ്ടപ്പെണമെന്നു ഞാനാഗ്രഹിക്കുന്നില്ല.” 
46അനന്തരം റിബെക്കാ യിസ്ഹാക്കിനോടു 
പറഞ്ഞു, “നിങ്ങളുടെ മകന്‍െറ ഭാര്യമാര്‍ ഹിത്യ 
രാണ്‌. ഈ സ്ത്രീകള്‍ നിമിത്തം എനിക്കു 
വളരെ ദു:ഖമുണ്ട്‌. കാരണമെന്തെന്നോ? അവര്‍ 
നമ്മുടെ ആള്‍ക്കാരല്ല. യാക്കോബ്‌ അവരിലൊ 
രുത്തിയെ കല്യാണം കഴിച്ചാല്‍ പിന്നെ 


എനിക്കു മരിക്കുകയേ നിവ്ൃത്തിയുള്ളൂ!” 

2. യിസ്ഹാക്ക്‌ യാക്കോബിനെ വിളിച്ച്‌ 
അനുഗ്രഹിച്ചു. എന്നിട്ട്‌ യിസ്ഹാക്ക്‌ 

യാക്കോബിന്‌ ഒരു കല്പനയും നല്‍കി, “നീ 


ഒരു കനാന്‍കാരിയെ വിവാഹം കഴിക്കരുത്‌. 
2അതുകൊണ്ട്‌ ഇവിടം വിട്ടു നീ പദ്ദന്‍-അരാമി 





യാക്കോബ്‌ ഒരു ഭാര്യയെ തെരയുന്നു 








തന്നെ അവന്‍െറ പേരാണല്ലോ. അതവനു ചേര്‍ 
ന്നതു തന്നെ. ഇതു രണ്ടാം പ്രാവശ്യമാണ്‌ 
അവന്‍ എന്നെ പറ്റിക്കുന്നത്‌. മൂത്ത മകന്‍ എന്ന 
നിലയ്ക്കുള്ള എന്‍െറ അവകാശങ്ങള്‍ അവന്‍ 
തട്ടിയെടുത്തു. ഇപ്പോള്‍ എന്‍റ അനുഗ്രഹ 
ങ്ങളും തട്ടിയെടുത്തിരിക്കുന്നു.” ഏശാവ്‌ 
തുടര്‍ന്നു, “എനിക്കായി എന്തെങ്കിലും അനു 
ഗ്രഹം അങ്ങ്‌ മാറ്റിവെച്ചിട്ടുണ്ടോ?” 

37യിസ്ഹാക്കു പറഞ്ഞു, “ഇല്ല, വളരെ വൈ 
കിയിരിക്കുന്നു. നിന്നെ ഭരിക്കാനുള്ള അധി 
കാരം ഞാന്‍ യാക്കോബിനു കൊടുത്തു. അവ 
ന്‍റ എല്ലാ സഹോദരന്മാരും അവന്‍െറ ഭൃത്യ 
ന്മാരാകുമെന്നും ഞാന്‍ പറഞ്ഞു. കൂടുതല്‍ 
ധാന്യവും വീഞ്ഞും കിട്ടാനുള്ള അനുഗ്രഹവും 
ഞാനവനു കൊടുത്തു. ഇനി നിനക്കു തരാന്‍ 
ഒന്നും ബാക്കിയില്ല കുഞ്ഞേ.” 

38എന്നാല്‍ ഏശാവ്‌ തന്‍െറ പിതാവിനോടു 
തുടര്‍ന്നു യാചിച്ചു, “ഒരു അനുഗ്രഹം മാത്രമേ 
അങ്ങയുടെ കയ്യിലുള്ളോ പിതാവേ? എന്നെ 
യും അനുഗ്രഹിച്ചാലും.” ഏശാവ്‌ കരയാന്‍ 
തുടങ്ങി. 

39അപ്പോള്‍ യിസ്ഹാക്ക്‌ അവനോടു പറ 
ഞ്ഞു, “നീ നല്ല ഭൂമിയിലായിരിക്കില്ല വസി 
ക്കുക. നിനക്ക്‌ ആവശ്യത്തിന്‌ മഴ കിട്ടുകയില്ല. 

4ജീവിക്കാന്‍ നിനക്കു പോരാടേണ്ടിവരും. നീ 
നിന്‍െറ സഹോദരന്‍െറ അടിമയാകും. പക്ഷേ 
സ്വാതന്ത്രയത്തിനായി പോരാടുന്ന നീ അവ 
ന്‍െറ ബന്ധനം ഭേദിക്കും.” 

4അതിനുശേഷം അനുഗ്രഹങ്ങളെ ചൊല്ലി 
ഏശാവ്‌ യാക്കോബിനെ വെറുത്തു. ഏശാവ്‌ 
സ്വയം ആലോചിച്ചു, “എന്‍െറ അപ്പന്‍ താമ 
സിയാതെ മരിക്കും. അതിന്‍െറ ദു:ഖാചരണം 
കഴിഞ്ഞാലുടന്‍ ഞാന്‍ യാക്കോബിനെ 
കൊല്ലും.” 

യാക്കോബിനെ കൊല്ലാനുള്ള ഏശാവി 
നെറ പരിപാടിയെച്ചറ്റി റിബെക്കാ അറി ഞ്ഞു. 
അവള്‍ യാക്കോബിനെ വിളിപ്പിച്ചു പറഞ്ഞു, 
“നിന്‍െറ സഹോദരന്‍ ഏശാവ്‌ നിന്നെ കൊ 
പ്ലാന്‍ പരിപാടിയിടുന്നു. 43അതുകൊണ്ട്‌ 
കുഞ്ഞേ, നീ ഞാ൯ പറയുന്നതു പോലെ 
ചെയ്യുക. ഹാരാനില്‍ എന്‍റെ സഹോദരന്‍ 
ലാബാന്‍ താമസിക്കുന്നുണ്ട. അവനന്‍െറയടുത്തു 
പോയി ഒളിച്ചിരിക്കുക. 34കുറച്ചുകാലം നീ 
അവിടെ താമസിക്കുക. നിന്‍റെ സഹോദ 
രന്റെ കോപം ശമിക്കുവോളം. കുറച്ചുകാലം 
കഴിഞ്ഞ്‌ നീ അവനോടു ചെയ്തത്‌ നിന്‍െറ 
സഹോദരന്‍ മറന്നുകൊള്ളും. അന്നു നിന്നെ 
മടക്കി വിളിക്കാന്‍ ഞാനൊരു ഭൃത്യനെ വിടാം. 


























ലേക്കു പോവുക. അവിടെ നിന്‍െറ അമ്മയുടെ 
അപ്പനായ ബെഥുൂവേലിനന്‍െറെ വീട്ടിലേക്കു 
ചെല്ലുക. നിന്‍െറ അമ്മാവനായ ലാബാന്‍ 
അവിടെ താമസമുണ്ട്‌. അയാളുടെ പെണ്‍മക്ക 
ളില്‍ ഒരുവളെ നീ വിവാഹം കഴിക്കുക. 3സര്‍വ്വ 
ശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്ക 
ട്ടെയെന്നും നിനക്കു ധാരാളം കുട്ടികളുണ്ടാക 
ട്ടെയെന്നും ഞാന്‍ പ്രാര്‍ത്ഥിക്കാം. നീയൊരു 
മഹാജനതയുടെ പിതാവാകാന്‍ ഞാന്‍ പ്രാര്‍ 
ത്ഥിക്കാം. 4അബ്രാഹാമിനെ അനുഗ്രഹിച്ചതു 
പോലെ നിന്നെയും നിന്‍െറ സന്തതികളെയും 
അനുഗ്രഹിക്കാന്‍ ഞാന്‍ ദൈവത്തോടു പ്രാര്‍ 
ത്ഥിക്കാം. നിന്‍െറ താമസസ്ഥലം നിനന്‍്റേതാ 
കാനും ഞാന്‍ പ്രാര്‍ത്ഥിക്കാം. ദൈവം അബ്രാ 
ഹാമിനു നല്‍കിയ സ്ഥലമാണിത്‌.” 

ടഅങ്ങനെ യിസ്ഹാക്ക്‌, യാക്കോബിനെ 
പദ്ദന്‍-അരാമിലേക്കയച്ചു. യാക്കോബ്‌ റിബെക്ക 
യുടെ സഹോദരനായ ലാബാന്‍െറയടുത്തേക്കു 
പോയി. അരാമ്യനായ ബെഥുവേലായിരുന്നു 
ലാബാന്‍െറയും റിബെക്കയുടെയും പിതാവ്‌. 
റിബെക്കാ യാക്കോബിന്‍റെയും ഏശാവിന്‍െറ 
യും അമ്മയും. 

തന്‍െറ പിതാവായ യിസ്ഹാക്ക്‌ യാക്കോ 
ബിനെ അനുഗ്രഹിച്ചതായി ഏശാവ്‌ അറി 
ഞ്ഞു. പദ്ദന്‍-അരാമിലേക്കു പോയി ഒരു ഭാര്യ 
യെ കണ്ടുപിടിക്കാന്‍ യിസ്ഹാക്ക്‌ യാക്കോ 
ബിനെ നിര്‍ദ്ദേശിച്ചയച്ചിരിക്കുകയാണെന്നും 
ഏശാവ്‌ അറിഞ്ഞു. ഒരു കനാന്‍കാരിയെ 
വിവാഹം കഴിക്കരുതെന്ന്‌ തന്‍െറ പിതാവ്‌ 
യാക്കോബിനോടു കല്ലിച്ചിട്ടുണ്ടെന്നും ഏശാവ്‌ 
അറിഞ്ഞു. മാതാപിതാക്കളുടെ നിര്‍ദ്ദേശമനു 
സരിച്ച്‌ യാക്കോബ്‌ പദ്ദന്‍-അരാമിലേക്കു തിരി 
ചിട്ടുണ്ടെന്നും ഏശാവ്‌ അറിഞ്ഞു. തന്‍െറ 
മക്കള്‍ കനാ൯കാരികളെ വിവാഹം കഴിക്കരു 
തെന്നാണു തന്‍െറ പിതാവിന്‍െറ ആഗ്രഹമെന്ന്‌ 
ഇതില്‍ നിന്നും ഏശാവ്‌ മനസ്സിലാക്കി. 9ഏശാ 
വിന്‌ ഇപ്പോള്‍ തന്നെ രണ്ടു ഭാര്യമാരുണ്ട്‌. 
എന്നാള്‍ അയാള്‍ യിശ്മായേലിനെ ചെന്ന്‌ 
കണ്ട്‌ ഒരു സ്ത്രീയെക്കൂടി വിവാഹം കഴിച്ചു. 
യിശ്മായേലിന്‍െറ പുത്രിയായ മഹലത്തിനെ 
യാണ്‌ അവന്‍ വിവാഹം കഴിച്ചത്‌. യിശ്മാ 
യേല്‍ അബ്രാഹാമിന്‍െറ പുത്രന്‍. മഹലത്ത്‌, 
നെബായോത്തിന്‍െറെ സഹോദരി. 




















ദൈവത്തിന്‍െറ ഭവനം-ബേഥേല്‍ 
10യാക്കോബ്‌ ബേര്‍-ശേബ വിട്ട്‌ ഹാരാനി 
ലേക്കു പോയി. ॥യാക്കോബ്‌ സഞ്ചരിച്ചു 
കൊണ്ടിരിക്കവേ സൂര്യന്‍ അസ്തമിച്ചു. അതി 


ഉല്പത്തി 28:12-29:14 


നാല്‍ അന്തിയുറങ്ങാന്‍ അയാള്‍ ഒരിടം അന്വേ 
ഷിച്ചു. അവിടെയെത്തി ഒരു പാറമേല്‍ തല 
വച്ച്‌ യാക്കോബ്‌ കിടന്നുറങ്ങി. യാക്കോബ്‌ 
ഒരു സ്വപ്നം കണ്ടു. ഭൂമിയില്‍നിന്നും സ്വര്‍ഗ്ഗം 
വരെ എത്തുന്ന ഒരു കോവണി അയാള്‍ 
സ്വപ്നത്തില്‍ കണ്ടു. ദൈവത്തിന്‍െറ ദൂത 
ന്മാര്‍ അതിലൂടെ കയറുകയും ഇറങ്ങുകയും 
ചെയ്യുന്നത്‌ അയാള്‍ കണ്ടു. 3കോവണിക്ക 
ടുത്ത്‌ യഹോവ നില്‍ക്കുന്നതും യാക്കോബ്‌ 
കണ്ടു. യഹോവ പറഞ്ഞു, “നിന്‍െറ മുത്ത 
ച്ഛന്‍ അബ്രാഹാമിന്‍റെ ദൈവമായ യഹോ 
വയാണ്‌ ഞാന്‍. യിസ്ഹാക്കിന്‍െറയും ദൈവം 
ഞാനാകുന്നു. നീയിപ്പോള്‍ കിടക്കുന്ന ദേശം 
ഞാന്‍ നിനക്കു തരും. ഈ ദേശം ഞാന്‍ 
നിനക്കും നിന്റ സന്താനങ്ങള്‍ക്കുമായി 
നല്‍കും. 4നിനക്ക്‌ അനേകമനേകം പിന്‍ഗാമിക 
ളുണ്ടാകും. അവര്‍ ഭൂമിയിലെ മണല്‍ത്തരികളു 
ടെയത്രയുണ്ടായിരിക്കും. അവര്‍ കിഴക്കും പടി 
ഞ്ഞാറും തെക്കും വടക്കും വ്യാപിക്കും. നീയും 
നിന്‍െറ പിന്‍ഗാമികളും മൂലം ഭൂമിയിലെ 
സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും. 

15“ഞാന്‍൯ നിന്നോടൊത്തുണ്ടാകും. നീ പോകു 
ന്നിടത്തെല്ലാം ഞാന്‍ നിന്നെ സംരക്ഷിക്കാനു 
ണ്ടാകും. നിന്നെ ഞാന്‍ ഈ ദേശത്തേക്കു മടക്കി 
ക്കൊണ്ടുവരികയും ചെയ്യും. എന്‍െറ വാഗ്‌ 
ദാനം ee ed ഞാന്‍ നിന്നെ 
കൈവെടിയുകയില്ല.” 

16അപ്പോള്‍ യാക്കോബ്‌ ഉറക്കം വിട്ടുണര്‍ന്നു 
പറഞ്ഞു, “ഇവിടെ യഹോവയുണ്ടെന്നു ഞാന 
റിയുന്നു. പക്ഷേ ഞാനുറങ്ങുംവരെ ഇവിടെ 
യഹോവ ഉള്ളതായി അറിഞ്ഞില്ല.” 

17യാക്കോബ്‌ ഭയന്നു. അവന്‍ പറഞ്ഞു, 














28 


വയലില്‍ ഒരു കിണര്‍ കണ്ടു. ആ കിണറിനു 
സമീപം മൂന്ന്‌ ആട്ടിന്‍പറ്റങ്ങള്‍ കിടപ്പുണ്ടാ 
യിരുന്നു. ഇവിടെ നിന്നുമാണ്‌ ആ ആടുകള്‍ 
പതിവായി വെള്ളം കുടിക്കുന്നത്‌. കിണറിന്‍െറ 
വായ മൂടിക്കൊണ്ട്‌ ഒരു വലിയ പാറയുണ്ടാ 
യിരുന്നു. 3ആട്ടിന്‍കൂട്ടം മുഴുവനും അവിടെ 
എത്തിക്കഴിയുമ്പോള്‍ ഇടയന്മാര്‍ ആ കല്ല്‌ 
ഉരുട്ടിമാറ്റും. അപ്പോള്‍ ആടുകള്‍ക്ക്‌ വെള്ളം 
കുടിക്കാനാവും. ആടുകള്‍ വെള്ളം കുടിച്ചു 
കഴിയുമ്പോള്‍ ഇടയന്മാര്‍ പാറ ഉരുട്ടി യഥാ 
സ്ഥാനത്തു വയ്ക്കും. 

യാക്കോബ്‌ അവിടെയുണ്ടായിരുന്ന ഇട 
യന്മാരോടു ചോദിച്ചു, “സഹോദരന്മാരേ, 
നിങ്ങള്‍ എവിടുത്തുകാരാണ്‌?” അവര്‍ മറുപടി 
പറഞ്ഞു, “ഞങ്ങള്‍ ഹാരാന്‍കാരാണ്‌.” 

അപ്പോള്‍ യാക്കോബു ചോദിച്ചു, “നാഹോ 
രിന്‍൯ന്‍െറെ പുത്രൻ ലാബാനെ നിങ്ങളറിക 
യില്ലേ?” 

ഇടയന്മാര്‍ പറഞ്ഞു, “ഞങ്ങള്‍ക്ക്‌ അവനെ 
അറിയാം.” 

അപ്പോള്‍ യാക്കോബു ചോദിച്ചു, “അദ്ദേ 
ഹത്തിനു സുഖമല്ലേ?” 

അവര്‍ മറുപടി പറഞ്ഞു, “അവനു സുഖം 
തന്നെ. എല്ലാം ഭംഗിയായിരിക്കുന്നു. ഇതാ 
അവന്‍െറ പുത്രി റാഹേല്‍ അവന്‍െറ ആടുക 
ളുമായി വരുന്നു.” 

യാക്കോബ്‌ പറഞ്ഞു, “നേരം ഉച്ചയായത 
ല്ലേയുള്ളൂ. അസ്തമിക്കാന്‍ ഇനിയും സമയ 
മുണ്ട്‌. ആട്ടിന്‍പറ്റങ്ങളെ രാത്രിയുറക്കത്തിനു 
കൂട്ടുചേര്‍ക്കാനിനിയും സമയമായിട്ടില്ല. അതി 
നാല്‍ അവയ്ക്ക്‌ വെള്ളം കൊടുത്തിട്ട്‌ അവയെ 
വീണ്ടും മേയാന്‍ പറഞ്ഞു വിടുക.” 











“ഇതൊരു മഹത്തായ സ്ഥലമാണ്‌. ഇതു ദൈവ 
ത്തിന്‍റെ ഭവനമാണ്‌. ഇത്‌ സ്വര്‍ഗ്ഗത്തിന്‍റെ 
വാതിലാണ്‌.” 

$8യാക്കോബ്‌ അതിരാവിലെ എഴുന്നേറ്റു. 
അയാള്‍ താന്‍ ഉറങ്ങിയ പാറയെടുത്ത്‌ അതി 
നെറ വക്ക്‌ മുകളിലേക്കായി വച്ചു. അവന്‍ 
കല്ലിന്മേല്‍ എണ്ണയൊഴിച്ചു. അങ്ങനെ അവന്‍ 
ആ കല്ലിനെ ദൈവത്തിന്‍െറ സ്മാരകമാക്കി. 
13ലൂുസ്‌ എന്നായിരുന്നു ആ സ്ഥലത്തിന്‍െറ 
പേര്‍. പക്ഷേ യാക്കോബ്‌ അതിന്‌ ബേഥേല്‍ 
എന്നു പേരിട്ടു. 

20അനന്തരം യാക്കോബ്‌ ഒരു പ്രതിജ്ഞ 
യെടുത്തു. അവന്‍ പറഞ്ഞു, “ഞാന്‍ പോകു 
ന്നിടത്തെല്ലാം എന്നെ സംരക്ഷിച്ചുകൊണ്ട്‌ 
ദൈവം എന്നോടൊത്തുണ്ടെങ്കില്‍, ദൈവം 
എനിക്കു തിന്നാന്‍ ഭക്ഷണവും ധരിക്കാന്‍ 
വസ്ത്രവും തരികയാണെങ്കില്‍, 21ഞാന്‍ സമാ 
ധാനത്തോടെ എന്‍െറ പിതാവിന്‍െറയടുത്തേ 
ക്കു മടങ്ങിയെത്തുമെങ്കില്‍- ദൈവം ഇതെല്ലാം 
ചെയ്യൂന്നുവെങ്കില്‍- യഹോവ എന്‍റെ ദൈവ 
മായിരിക്കും. 2ഞാ൯ന്‍ ഈ കല്ലിനെ ഇവിടെ 
നിലനിര്‍ത്തും. ഇത്‌ ദൈവത്തിന്‍െറ വിശുദ്ധ 
സ്ഥലമാണെന്ന്‌ ഈ സ്മാരകശില തെളിയി 
ക്കും. അവന്‍ എനിക്കു തരുന്നതിനന്‍െറ പത്തി 
ലൊന്ന്‌ ഞാന്‍ ദൈവത്തിനു നല്‍കുകയും 


ചെയ്യും.” 














യാക്കോബ്‌ റാഹേലിനെ കാണുന്നു 

അനന്തരം യാക്കോബ്‌ തന്‍െറ യാത്ര 
2 തുടര്‍ന്നു. അവന്‍ കിഴക്കുള്ള രാജ്യത്തി 
ലേക്കു പോയി. 2അവിടെ നോക്കിയപ്പോള്‍ 


പക്ഷേ ഇടയന്മാര്‍ പറഞ്ഞു, “ആടുകള്‍ 
മുഴുവന്‍ ഒത്തു ചേരാതെ ഞങ്ങള്‍ക്കതു ചെ 
യ്യാന്‍ പറ്റില്ല. അപ്പോള്‍ ഞങ്ങള്‍ കല്ലിളക്കി 
മാറ്റും എന്നിട്ട്‌ എല്ലാ ആടുകളും വെള്ളം 
കുടിക്കും.” 

യാക്കോബ്‌ ഇടയന്മാരുമായി സംസാരി 
ച്ചുകൊണ്ടിരിക്കവേ റാഹേല്‍ തന്‍െറ പിതാ 
വിന്‍റെ ആടുകളുമായി വന്നു. (ആടുകളെ 
മേയ്ക്കുക റാഹേലിന്‍െറ പണിയായിരുന്നു.) 
10റാഹേല്‍ ലാബാനന്‍െറെ പുത്രിയായിരുന്നു. 
യാക്കോബിന്‍റെ അമ്മ റിബെക്കയുടെ സഹോ 
ദരനായിരുന്നു ലാബാന്‍. റാഹേലിനെ കണ്ട 
പ്പോള്‍ യാക്കോബ്‌ ചെന്ന്‌ കല്പുരുട്ടി മാറ്റി ആടു 
കള്‍ക്കു വെള്ളം കൊടുത്തു. 1എന്നിട്ട്‌ യാക്കോ 
ബ്‌ റാഹേലിനെ ചുംബിച്ചു കരഞ്ഞു. 12താന്‍ 
അവളുടെ കുടുംബത്തിലുള്ളയാളാണെന്ന്‌ 
യാക്കോബ്‌ റാഹേലിനോടു പറഞ്ഞു. താന്‍ 
റിബെക്കയുടെ പുത്രനാണെന്ന്‌ യാക്കോബ്‌ 
റാഹേലിനോടു പറഞ്ഞു. അത്‌ റാഹേല്‍ ഓടി 
ച്ചെന്ന്‌ അവളുടെ പിതാവിനോടു പറഞ്ഞു. 
13തന്‍െറ സഹോദരീപുത്രനായ യാക്കോബിനെ 
പ്പറ്റിയുള്ള വാര്‍ത്തകള്‍ ലാബാന്‍ കേട്ടു. അതി 
നാല്‍ അവനെ അനുമോദിക്കാന്‍ ലാബാന്‍ 
അവന്‍െറയടുത്തേക്കോടി. അയാള്‍ യാക്കോ 
ബിനെ കെട്ടിപ്പിടിച്ചു ചുംബിക്കുകയും തന്‍െറ 
വസതിയിലേക്കു കൊണ്ടുവരികയും ചെയ്തു. 
സംഭവിച്ചതെല്ലാം യാക്കോബ്‌ ലാബാനോടു 
പറഞ്ഞു. 

14അപ്പോള്‍ ലാബാന്‍ പറഞ്ഞു, “ഇത്‌ അത്ഭു 
തമായിരിക്കുന്നു! നീ എന്‍െറ സ്വന്തം കുടുംബ 
ക്കാരന്‍.” അതിനാല്‍ യാക്കോബ്‌ ലാബാനോ 
ടൊത്ത്‌ ഒരു മാസം താമസിച്ചു. 














ലാബാന്‍ യാക്കോബിനെ വഞ്ചിക്കുന്നു 

ഒരു ദിവസം ലാബാന്‍ യാക്കോബിനോടു 
പറഞ്ഞു, “നീയിങ്ങനെ എന്‍െറയടുത്തു കൂലി 
യില്ലാതെ വേല ചെയ്യുന്നതു ശരിയല്ല. നീ 
ഒരു ബന്ധുവാണ്‌, അടിമയല്ല. ഞാന്‍ നിനക്കെ 
ന്താണ്‌ കൂലി തരേണ്ടത്‌?” 

16ലാോബാന്‍ രണ്ടു പെണ്‍മക്കളുണ്ടായിരുന്നു. 
മൂത്തവള്‍ ലേയാ, രണ്ടാമത്തവള്‍ റാഹേല്‍. 

17റാഹേല്‍ സുന്ദരിയായിരുന്നു. ലേയയുടെ 
കണ്ണുകള്‍ തിളക്കമറ്റതായിരുന്നു.* യാക്കോ 
ബിന്‌ റാഹേലിനെ ഇഷ്ടമായിരുന്നു. യാക്കോ 
ബ്‌ ലാബാനോടു പറഞ്ഞു, “അങ്ങയുടെ ഇള 
യപുത്രി റാഹേലിനെ വിവാഹം കഴിക്കാന്‍ 
എന്നെ അനുവദിച്ചാല്‍ ഞാന്‍ ഏഴുവര്‍ഷം 
അങ്ങയെ സേവിയ്ക്കാം.” 
ലാബാന്‍ പറഞ്ഞു, “മറ്റാരെയെങ്കിലും 
വിവാഹം കഴിക്കുന്നതിലും അവള്‍ക്കു നല്ലത്‌ 
നിന്നെ വിവാഹം കഴിക്കുന്നതു തന്നെ. അതി 
നാല്‍ എന്നോടൊത്ത്‌ താമസിക്കുക.” 

20അതിനാല്‍ യാക്കോബ്‌ ലാബാനോടൊത്ത്‌ 
ഏഴു വര്‍ഷക്കാലം താമസിച്ച്‌ പണിയെടുത്തു. 
റാഹേലിനെ അവന്‍ വളരെയധികം സ്നേഹി 
ച്ചിരുന്നതിനാല്‍ ആ സമയം വളരെ വേഗം 
കഴിഞ്ഞതുപോലെ അവനു തോന്നി. 2ഏഴു 
വര്‍ഷത്തിനു ശേഷം യാക്കോബ്‌ ലാബാനോടു 
പറഞ്ഞു, “റാഹേലിനെ എനിക്കു വിവാഹം 
കഴിച്ചു തരിക. പറഞ്ഞ കാലാവധി മുഴുവന്‍ 
ഞാന്‍ പണിയെടുത്തു കഴിഞ്ഞു.” 


























2അതിനാല്‍ ലാബാന്‍ അവിടെയുള്ള 
തനന്‍െറയാളുകള്‍ക്കു മുഴുവന്‍ ഒരു വിരുന്നു 
നല്‍കി. 23ആ രാത്രി ലാബാന്‍ തന്‍െറ പുത്രി 
ലേയയെ അവിടെ കൊണ്ടുവന്ന്‌ യാക്കോ 
ബിനു കൊടുത്തു. യാക്കോബ്‌ ലേയയുമായി 
ഇണചേര്‍ന്നു. 4(തനന്‍െറ പുത്രിയുടെ ബാല്യ 
ക്കാരിയായി ലാബാന്‍ തന്‍െറ ബാല്യക്കാരി 
യായ സില്പയേയും കൊടുത്തു.) 25നേരം വെളു 
ത്തപ്പോള്‍, തന്നോടൊത്തു കിടന്നത്‌ ലേയയാ 
ണെന്നു യാക്കോബിനു മനസ്സിലായി. യാക്കോ 
ബ്‌ ലാബാനോടു പറഞ്ഞു, “നീയെന്നെ 
വഞ്ചിച്ചിരിക്കുന്നു. റാഹേലിനെ കല്യാണം 
കഴിക്കാനാണ്‌ ഞാന്‍ നിന്‍െറയടുത്തു പണി 
ചെയ്തത്‌. എന്തിനാണു നീയെന്നെ ചതി 


ച്ചത്‌?” 


2ലാബാന്‍ പറഞ്ഞു, “ഞങ്ങളുടെ നാട്ടില്‍ 
മൂത്തപുത്രി നില്‍ക്കേ ഇളയവളെ വിവാഹം 
കഴിപ്പിക്കാറില്ല. 2മഒരാഴ്ച നീണ്ടു നില്‍ക്കുന്ന 
വിവാഹച്ചടങ്ങുകള്‍ പൂര്‍ത്തിയാകട്ടെ. റാഹേ 
ലിനെയും ഞാന്‍ നിനക്കു വിവാഹം ചെയ്തു 
തരാം. പക്ഷേ ഇനി ഒരേഴു വര്‍ഷം കൂടി നീയെ 
നിക്കു പണിയെടുക്കണം.” 

28അതിനാല്‍ യാക്കോബ്‌ ഒരാഴ്ച നീണ്ടു 
നിന്ന ചടങ്ങുകള്‍ പൂര്‍ത്തിയാക്കി. അപ്പോള്‍ 
ലാബാന്‍ തന്‍െറ പുത്രിയായ റാഹേലിനെ 
അവനു ഭാര്യയായി നല്‍കി. 2%ലാബാ൯ന്‍ തന്‍െറ 
ഭത്യയായ ബില്‍ഹയെ റാഹേലിനന്‍െറ ദാസി 
യായി നല്‍കി.) യാക്കോബ്‌ റാഹേലുമായും 
ഇണചേര്‍ന്നു. യാക്കോബ്‌ ലേയയെക്കാള്‍ 
റാഹേലിനെ സ്നേഹിച്ചു. മറ്റൊരു ഏഴുവര്‍ഷം 
കൂടി യാക്കോബ്‌ ലാബാനുവേണ്ടി ജോലി 
ചെയ്തു. 











ലേയാ തിളക്കമറ്റതായിരുന്നു ലേയാഅത്ര 
സുന്ദരിയായിരുന്നില്ല എന്നു ധ്വനിപ്പിക്കുന്നു. 





29 


ഉല്പത്തി 29:15-30:11 


യാക്കോബിന്‍െറ കുടുംബം വളരുന്നു 

യാക്കോബ്‌ ലേയയെക്കാള്‍ റാഹേലിനെ 
സ്നേഹിക്കുന്നുവെന്നു യഹോവയറിഞ്ഞു. 
അതിനാല്‍ യഹോവ ലേയയ്ക്കു സന്താനോ 
ല്രാദനശക്തി നല്‍കി. റാഹേലിനാകട്ടെ കുട്ടി 
കളുണ്ടായുമില്ല. 

32ലേയാ ഒരാണ്‍കുട്ടിയെ പ്രസവിച്ചു. അവള്‍ 
അവനു രൂബേന്‍ എന്നു പേരിട്ടു. “യഹോവ 
എന്‍െറ കഷ്ടതകളറിഞ്ഞു. എന്‍െറ ഭര്‍ത്താ 
വിന്‌ എന്നോടു സ്നേഹമില്ല. ഇനിയെന്‍െറ 
ഭര്‍ത്താവ്‌ എന്നെ സ്നേഹിച്ചേക്കും.” ഇക്കാ 
രണം കൊണ്ടാണവള്‍ പുത്രന്‍ ആ പേരിട്ടത്‌. 

33ലേയാ വീണ്ടും ഗര്‍ഭിണിയാവുകയും ഒരു 
മകനെക്കൂടി പ്രസവിക്കുകയും ചെയ്തു. 
അവള്‍ മകന്‍ ശിമെയോന്‍ എന്നു പേരിട്ടു. 
ലേയാ പറഞ്ഞു, “ഞാന്‍ വേണ്ടത്ര സ്നേഹിക്ക 
പ്പെടുന്നിപ്പ എന്നു കേട്ടതിനാലാണ്‌ യഹോവ 
എനിക്ക്‌ ഈ പുത്രനെ നല്‍കിയത്‌.” 

ലേയാ വീണ്ടും ഗര്‍ഭിണിയാവുകയും ഒരു 
പുത്രനെക്കൂടി പ്രസവിക്കുകയും ചെയ്തു. 
അവള്‍ ഇങ്ങനെ പറഞ്ഞു കൊണ്ട്‌ അവന്‍ 
ലേവി എന്നു പേരിട്ടു, “എനിക്കു മൂന്നു പുത്ര 
ന്മാരുണ്ടായിരിക്കുന്നതിനാല്‍ ഇനിയെന്‍െറ ഭര്‍ 
ത്താവ്‌ എന്നെ സ്നേഹിക്കും.” 

പിന്നീട്‌ ലേയാ ഒരു പുത്രനെക്കൂടി പ്രസ 
വിച്ചു. അവള്‍ അവന്‌ യെഹൂദാ എന്നു 
പേരിട്ടു. ആ പേരിടുന്നതിനുള്ള കാരണം 
അവള്‍ പറഞ്ഞു, “ഇനി ഞാന്‍ യഹോവയെ 
വാഴ്ത്തും.” അതിനുശേഷം ലേയയുടെ പ്രസവം 
നിലച്ചു. 

താന്‍ യാക്കോബിന്‌ കുട്ടികളെയൊന്നും 

3 നല്‍കുന്നില്ലെന്ന്‌ റാഹേലിനു മനസ്സി 
ലായി. അവള്‍ക്ക്‌ തന്‍െറ സഹോദരി ലേയ 
യോട്‌ അസൂയയുണ്ടായി. അതിനാല്‍ റാഹേല്‍ 
യാക്കോബിനോടു പറഞ്ഞു, “എനിക്കു കൂട്ടി 
കളെ തരൂ. അല്ലെങ്കില്‍ ഞാന്‍ മരിക്കും!” 2യാ 
ക്കോബിന്‌ റാഹേലിനോടു ദേഷ്യം തോന്നി. 
അവന്‍ പറഞ്ഞു, “ഞാന്‍ ദൈവമൊന്നുമല്ല. 
നിന്നെ വന്ധ്യയാക്കിയത്‌ ദൈവമാണ്‌.” 

അപ്പോള്‍ റാഹേല്‍ പറഞ്ഞു, “എന്‍െറ ഭൃത്യ 
ബില്‍ഹയെ ഇതാ എടുത്തുകൊള്ളു. അവളെ 
പ്രാപിച്ച്‌ അവള്‍ക്ക്‌ കുട്ടിയെ കൊടുക്കുക. അവ 
ളിലൂടെ എനിക്കപ്പോള്‍ അമ്മയാകാമല്ലോ.” 

അതിനാല്‍ റാഹേല്‍ തന്‍െറ ഭൃത്യയായ ബില്‍ 
ഹയെ യാക്കോബിനു കൊടുത്തു. യാക്കോ 
ബിനു ബില്‍ഹയുമായി ലൈംഗികബന്ധം 
ഉണ്ടായി. $ടബില്‍ഹാ ഗര്‍ഭിണിയാവുകയും 
യാക്കോബിന്‌ ഒരു പുത്രനെ സമ്മാനിക്കുകയും 
ചെയ്തു. 

റാഹേല്‍ പറഞ്ഞു, “ദൈവം എന്‍െറ പ്രാര്‍ 
ത്ഥന കേട്ടു. എനിക്കൊരു പുത്രനെ തരാന്‍ 
അവന്‍ നിശ്ചയിച്ചു.” അതിനാല്‍ റാഹേല്‍ ആ 
പുത്രന്‌ ദാന്‍ എന്നു പേരിട്ടു. 

ബില്‍ഹാ വീണ്ടും ഗര്‍ഭം ധരിച്ച്‌ യാക്കോ 
ബിന്‌ ഒരു പൂത്രനെക്കൂടി നല്‍കി. 8റാഹേല്‍ 
പറഞ്ഞു, “എന്‍റെ സഹോദരിയുമായി മത്സരി 
ച്ചു നില്‍ക്കാന്‍ ഞാന്‍ പരമാവധി ശ്രമിച്ചു. 
ഞാന്‍ ജയിക്കുകയും ചെയ്തു.” അതിനാല്‍ 
അവള്‍ ആ കുട്ടിക്ക്‌ നഫ്താലി എന്നും പേരിട്ടു. 

9തനിക്കിനിയും കൂടുതല്‍ കൂട്ടികള്‍ ഉണ്ടാകു 
വാന്‍ കഴിയില്ലെന്നു ലേയയ്ക്കു മനസ്സിലായി. 
അതിനാല്‍ അവള്‍ തന്‍െറ ഭൂൃത്യയായ സില്ലയെ 
യാക്കോബിനു നല്‍കി. 10അനന്തരം സില്പയ്ക്ക്‌ 
ഒരു പുത്രനുണ്ടായി. 11ലേയാ പറഞ്ഞു, “ഞാന്‍ 



































ഉല്പത്തി 30:12-39 


ഭാഗ്യവതിയാണ്‌.” അതിനാലവള്‍ ആ പുത്രന്‍ 
ഗാദ്‌ എന്നു പേരിട്ടു. 12സില്പാ ഒരു പുത്രനെ 
ക്കൂടി പ്രസവിച്ചു. 1ലേയാ പറഞ്ഞു, “എനി 
ക്കു വളരെ സന്തോഷം! ഇനി സ്ത്രീകളെന്നെ 
സന്തോഷം എന്നു വിളിക്കും.” അതിനാല്‍ 
അവള്‍ ആ പുത്രന്‌ ആശേര്‍ എന്നു പേരിട്ടു. 
14ഗോതമ്പു കൊയ്യുന്ന കാലമായപ്പോള്‍ 
രൂബേന്‍ വയലില്‍ ചെന്നപ്പോള്‍ ഏതാനും 
വിശേഷപുഷ്പങ്ങള്‍ കണ്ടു. അവന്‍ ആ 
പൂക്കള്‍ തന്‍െറ അമ്മയായ ലേയയ്ക്കു കൊടു 
ത്തു. പക്ഷേ റാഹേല്‍ ലേയയോടു പറഞ്ഞു, 
“നിന്‍െറ മകന്‍ കൊണ്ടുവന്ന പൂക്കളില്‍ കുറച്ച്‌ 
എനിക്കും തരിക.” 

ലേയാ മറുപടി പറഞ്ഞു, “നീ എന്‍െറ 
ഭര്‍ത്താവിനെ ഇതിനകം തട്ടിയെടുത്തു. 
ഇപ്പോള്‍ നീയെനന്‍െറ മകന്‍െറ പൂക്കള്‍ തട്ടിയെ 
ടുക്കാന്‍ ശ്രമിക്കുന്നു.” പക്ഷേ റാഹേല്‍ പറഞ്ഞു, 
“നീ നിന്‍െറ മകന്‍െറ പൂക്കള്‍ എനിക്കു തന്നാല്‍ 
നിനക്കിന്നു യാക്കോബിനോടൊത്ത്‌ അന്തിയു 
റങ്ങാം.” 

16ആ രാത്രി യാക്കോബ്‌ വയലില്‍നിന്നും 
തിരിച്ചെത്തി. അയാളെ കണ്ട ലേയ അയാളെ 
നേരിട്ടു കാണാന്‍ പുറത്തേക്കിറങ്ങിച്ചെന്നു. 
അവള്‍ പറഞ്ഞു, “ഇന്ന്‌ അങ്ങ്‌ എന്‍െറ കൂടെ 
ശയിക്കണം. ഞാ൯ അങ്ങയെ എന്‍െറ മകന്‍െറ 
പൂക്കളാല്‍ വാങ്ങിച്ചിരിക്കുന്നു.” അതിനാല്‍ 
യാക്കോബ്‌ ആ രാത്രി ലേയയോടൊത്തു 
കിടന്നു. 

17അപ്പോള്‍ ദൈവം ലേയയെ ഗര്‍ഭിണിയാ 
കാന്‍ വീണ്ടും അനുവദിച്ചു. അവള്‍ അഞ്ചാ 
മതും ഒരു പുത്രനെ പ്രസവിച്ചു. 8ലേയാ പറ 
ഞ്ഞു, “ഞാനെന്റെ അടിമയെ എന്‍െറ ഭര്‍ത്താ 
വിനു നല്‍കിയതിനാല്‍ ദൈവം എനിക്കൊരു 
പ്രതിഫലം തന്നിരിക്കുന്നു.” അതിനാലവള്‍ 
അവന്‍ യിസ്സാഖാർ എന്നു പേരിട്ടു. 

3ലേയാം പിന്നെയും ഗര്‍ഭിണിയാവുകയും 
ആറാമതൊരു പുത്രനെക്കൂടി പ്രസവിക്കുകയും 
ചെയ്തു. 22ലേയാ പറഞ്ഞു, “ദൈവം എനിക്കു 
നല്ലൊരു സമ്മാനം നല്‍കിയിരിക്കുന്നു. 
ഇപ്പോള്‍ തീര്‍ച്ചയായും യാക്കോബ്‌ എന്നെ 
സ്വീകരിക്കും, കാരണം ഞാനദ്ദേഹത്തിന്‌ ആറു 
പുത്രന്മാരെ നല്‍കിയല്ലോ.” അതിനാല്‍ ലേയാ 
ആ കുട്ടിയ്ക്ക്‌ സെബൂലൂന്‍ എന്നു പേരിട്ടു. 

പിന്നീട്‌ ലേയാ ഒരു പുത്രിയെക്കൂടി പ്രസ 
വിച്ചു. ദീനാ എന്നായിരുന്നു അവള്‍ക്കു നല്‍കി 
യ പേര. 

2അപ്പോള്‍ ദൈവം റാഹേലിനന്‍െറ പ്രാര്‍ 
ത്ഥന കേട്ടു. ദൈവം അവളുടെ വന്ധ്യത നീക്കം 
ചെയ്തു. 2324റാഹേല്‍ ഗര്‍ഭവതിയാവുകയും 
ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. 
റാഹേല്‍ പറഞ്ഞു, “ദൈവം എന്‍െറ അപമാന 
ത്തെ എടുത്തുകളയുകയും എനിക്കൊരു പുത്ര 
നെ തരികയും ചെയ്തു.” അതിനാല്‍ റാഹേല്‍ 
ആ പുത്രന്‍ യോസേഫ്‌ എന്നു പേരിട്ടു കൊണ്ടു 
പറഞ്ഞു, “യഹോവ എനിക്ക്‌ മറ്റൊരു പുത്രനെ 
ക്കൂടി തരട്ടെ.” 























യാക്കോബ്‌ ലാബാനെ ചതിക്കുന്നു 
25യോസേഫിന്‍െറ ജനനശേഷം യാക്കോബ്‌ 
ലാബാനോടു പറഞ്ഞു, “ഇനി എന്നെ എന്‍െറ 
വീട്ടിലേക്കും മാതൃദേശത്തേക്കും പോകാന്‍ 
അനുവദിക്കണം. %4എനന്‍െെറ ഭാര്യമാരെയും കൂട്ടി 
കളെയും വിട്ടുതരിക. പതിന്നാലു കൊല്ല 
ക്കാലം അങ്ങയോടൊത്തു ജോലി ചെയ്തു 





30 


സമ്പാദിച്ചതാണ്‌ അവരെ. ഞാന്‍ അങ്ങയെ 
നന്നായി സേവിച്ചുവെന്ന്‌ അങ്ങയ്ക്കറിയാം.” 

27ലാബാന്‍ അവനോടു പറഞ്ഞു, “എന്നെ 
ചിലതു പറയാന്‍ അനുവദിക്കൂ! നീ നിമിത്തം 
യഹോവ എന്നെ അനുഗ്രഹിച്ചതായി എനിക്ക 
റിയാം. 8നിനക്കെന്താണ്‌ ഞാന്‍ തരേണ്ടതെന്നു 
പറയുക, ഞാനതു നിനക്കു തരാം.” 

യാക്കോബ്‌ മറുപടി പറഞ്ഞു, “ഞാന്‍ 
അങ്ങയ്ക്കായി കഠിനാദ്ധ്വാനം ചെയ്തിട്ടുണ്ടെ 
ന്ന്‌ അങ്ങയ്ക്കറിയാം. ഞാന്‍ നോക്കിയ കാലം 
ആട്ടി൯പറ്റം വളരെ വളരുകയും നന്നാവു 
കയും ചെയ്തിരുന്നു. 4ഞാ൯ വന്നപ്പോള്‍ 
കുറച്ച്‌ ആടുകളേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോളത്‌ 
വളരെയധികമായി. എല്ലായ്പ്പോഴും ഞാനങ്ങ 
യ്ക്കുവേണ്ടി പ്രവര്‍ത്തിച്ചു, യഹോവ അങ്ങ 
യെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഇനി എനി 
ക്കായെന്തെങ്കിലും ചെയ്യേണ്ട സമയമാണ്‌- 
എന്‍െറ ഭവനം പണിയാനുള്ള സമയമായി.” 

ലാബാന്‍ ചോദിച്ചു, “അപ്പോള്‍ ഞാന്‍ 
നിനക്കെന്താണു തരേണ്ടത്‌?” 

യാക്കോബ്‌ മറുപടി പറഞ്ഞു, “അങ്ങ്‌ 
എനിക്കൊന്നും തരണമെന്നില്ല. എന്‍െറ ജോലി 
ക്കു കൂലിമാത്രം തന്നാല്‍ മതി. ഇതുമാത്രം 
ചെയ്തുതരിക: ഞാന്‍ പോയി അങ്ങയുടെ 
ആടുകളെ പരിപാലിക്കാം. 32അങ്ങയുടെ ആടു 
കള്‍ക്കിടയിലൂടെ പോകാനും കുത്തും വരയു 
മുള്ള ആട്ടിന്‍കുട്ടികളെ എനിക്കു കൂലിയായി 
എടുക്കാനും അനുവദിക്കുക. എല്ലാ കറുത്ത 
ആട്ടിന്‍കുട്ടികളെ എടുക്കാനും എന്നെ അനുവ 
ദിക്കുക. കുത്തും വരയുമുള്ള എല്ലാ പെണ്ണാടു 
കളെയും എടുക്കാന്‍ എന്നെ അനുവദിക്കണം. 
അതായിരിക്കും എന്‍െറ കൂലി. 3 ഞാന്‍ വിശ്വ 
സ്തനായിരുന്നോ എന്ന്‌ ഭാവിയില്‍ അങ്ങയ്ക്ക്‌ 
മനസ്സിലാകും. എന്‍റ ആട്ടി൯പറ്റത്തെ അങ്ങ 
യ്ക്കു വന്നു പരിശോധിക്കാം. അവയ്ക്കിടയില്‍ 
കുത്തോ പുള്ളിയോ ഇല്ലാത്തതോ, കറുപ്പു നിറ 
മില്ലാത്തതോ ആയ ഏതെങ്കിലും ആടിനെ 
കണ്ടാല്‍ ഞാനതിനെ മോഷ്ടിച്ചതാണെന്ന്‌ 
അങ്ങയ്ക്ക്‌ ഉറപ്പിക്കാം.” 

ലാബാന്‍ മറുപടി പറഞ്ഞു, “ഞാന്‍ സമ്മ 
തിച്ചിരിക്കുന്നു. നീ ചോദിക്കുന്നതു ഞാ൯ ചെ 
യ്യും.” 35ആ രാത്രി ലാബാന്‍ കുത്തുകളുള്ള 
എല്ലാ കോലാടുകളെയും ഒളിപ്പിച്ചു. പുള്ളിക 
ളുള്ള എലാ ചെമ്മരിയാടുകളെയും കറുത്ത 
ആടുകളെയും ലാബാന്‍ ഒളിപ്പിച്ചു. ഈ ആടു 
കളെ ശ്രദ്ധിച്ചുകൊള്ളാന്‍ ലാബാന്‍ തന്‍െറ 
പുത്രന്മാര്‍ക്കു നിര്‍ദ്ദേശം നല്‍കി. 3അതിനാല 
വര്‍ അടയാളമുള്ള എല്ലാ ആടുകളേയും മറ്റൊ 
രിടത്തേക്കു കൂട്ടിക്കൊണ്ടുപോയി. അവ൯ തനി 
ക്കും യാക്കോബിനുമിടയില്‍ മൂന്നുദിവസത്തെ 
യാത്രയ്ക്കുള്ള ദുരപരിധി നിശ്ചയിച്ചു. ലാബാ 
ന്‍റെ അവശേഷിച്ച ആടുകളെ യാക്കോബ്‌ 
പരിപാലിച്ചു. എന്നാല്‍ ഒറ്റ ആടുപോലും 
കുത്തുള്ളതോ കറുത്തതോ ആയി ഉണ്ടായിരു 
ന്നില്ല. 

യാക്കോബ്‌ പുന്നമരത്തിന്‍െറയും അത്തി 
മരത്തിന്‍െറയും പച്ചുക്കമ്പുകള്‍ വെട്ടിയെടുത്തു 
അവയില്‍ വെള്ള വരകളുണ്ടാകത്തക്കവിധം 
തൊലിയുരിച്ചു കളഞ്ഞു. 38ആ കമ്പുകള്‍ ആടു 
കള്‍ വെള്ളം കുടിക്കാന്‍ വരുന്നിടത്തു വച്ചു. 
അവിടെ വച്ചായിരുന്നു അവ ഇണചേര്‍ന്നിരു 
ന്നതും. 39ആ കമ്പുകള്‍ക്കു മുമ്പില്‍ വച്ച്‌ ഇണ 
ചേര്‍ന്ന ആടുകള്‍ക്കുണ്ടായ കുട്ടികള്‍ കുത്തു 
കളും വരകളും ഉള്ളവയോ കറുത്തവയോ 





























ആയിരുന്നു. യാക്കോബ്‌ കുത്തുള്ളവയും കറു 
ത്തവയും ആയ മൃഗങ്ങളെ മറ്റാടുകളില്‍നിന്നും 
വേര്‍തിരിച്ചു. തന്‍െറ ആടുകളെ ലാബാനന്‍്റേ 
തില്‍നിന്നും വേര്‍തിരിച്ചു സൂക്ഷിച്ചു. 4ആരോ 
ഗ്ൃമുള്ള ആടുകള്‍ ഇണചേരുമ്പോഴൊക്കെ 
യാക്കോബ്‌ ആ കമ്പുകള്‍ അവയുടെ കണ്‍ 
മുമ്പില്‍ വച്ചു. ആടുകള്‍ ആ കമ്പുകള്‍ക്കടുത്ത്‌ 
ഇണചേര്‍ന്നു. ദ്പക്ഷേ ആരോഗ്യമില്ലാത്ത 
ആടുകള്‍ ഇണ ചേരുമ്പോള്‍ യാക്കോബ്‌ കമ്പു 
കള്‍ വച്ചിരുന്നില്ല. അങ്ങനെ ആരോഗ്യമി 
ല്ലാത്ത മൃഗങ്ങളുടെ കുട്ടികള്‍ ലാബാനന്‍്റേതായി. 
ആരോഗ്യമുള്ള ദൃഗങ്ങളുടെ കുഞ്ഞുങ്ങള്‍ 
യാക്കോബിനും. 43അങ്ങനെ യാക്കോബ്‌ വളരെ 
ധനികനായി. അവന്‍ വലിയ ആട്ടിന്‍പറ്റങ്ങളു 
ണ്ടായി. അനേകം ഭൃത്യന്മാരും ഒട്ടകങ്ങളും കഴു 
തകളുമുണ്ടായി. 


പോകാന്‍ സമയമായി- യാക്കോബ്‌ 
ഓടിപ്പോകുന്നു 

ഒരു ദിവസം ലാബാനന്‍െറ പുത്രന്മാരുടെ 
3 സംസാരം യാക്കോബ്‌ കേട്ടു. അവര്‍ പറ 
ഞ്ഞു, “നമ്മുടെ അപ്പനുള്ളതെല്ലാം യാക്കോബ്‌ 
തട്ടിയെടുത്തു. നമ്മുടെ അപ്പന്റെ സമ്പത്തു 
മുഴുവന്‍ തട്ടിയെടുത്ത്‌ അയാളിപ്പോളൊരു 
വലിയ ധനികനായിരിക്കുന്നു.” 2ലാബാന്‍ 
മുമ്പുണ്ടായിരുന്നതു പോലുള്ള ചങ്ങാത്തം 
ഇല്ലെന്ന്‌ യാക്കോബ്‌ കണ്ടു. യഹോവ യാക്കോ 
ബിനോടു പറഞ്ഞു, “നിന്‍െറ പൂര്‍വ്വികര്‍ 
വസിച്ചിരുന്ന നിന്‍െറ സ്വന്തം നാട്ടിലേക്കു 


മടങ്ങിപ്പോവുക. ഞാന്‍ നിന്നോടൊച്പമു 
ണ്ടാകും.” 
അതിനാല്‍, തന്‍െറ ആട്ടിന്‍പറ്റങ്ങളെ 


സൂക്ഷിച്ചിരിക്കുന്ന വയലിലേക്കു വന്ന്‌ തന്നെ 
കാണാന്‍ യാക്കോബ്‌ റാഹേലിനോടും ലേയ 
യോടും പറഞ്ഞു. യാക്കോബ്‌ റാഹേലിനോടും 
ലേയയോടും ഇങ്ങനെ പറഞ്ഞു, “നിങ്ങളുടെ 
പിതാവ്‌ എന്നോടു കോപിച്ചിരിക്കുകയാ 
ണെന്ന്‌ ഞാനറിയുന്നു. മുമ്പൊക്കെ അദ്ദേഹം 
എന്നോടു വളരെ സരഹൃദത്തിലായിരുന്നു. 
എന്നാല്‍ അദ്ദേഹം ഇപ്പോളങ്ങനെയല്ല. 
എന്നാല്‍ എന്‍െറ പിതാവിന്‍െറ ദൈവം 
എന്നോടൊപ്പമുണ്ടായിരുന്നു. ഞാന്‍ എന്നാലാ 
വുംവിധം നിങ്ങളുടെ അപ്പനുവേണ്ടി അദ്ധ്വാ 
നിച്ചു എന്നു നിങ്ങള്‍ക്കറിയാം. "പക്ഷേ നിങ്ങ 
ളുടെ അപ്പന്‍ എന്നെ ചതിച്ചു. പത്തു തവണ 
എന്‍െറ കൂലിയില്‍ മാറ്റം വരുത്തി. പക്ഷേ 
ആ സമയത്തൊക്കെ ലാബാന്‍െറ കുതന്ത്രങ്ങ 
ളില്‍നിന്നും ദൈവമാണ്‌ എന്നെ സംരക്ഷിച്ചു 
കൊണ്ടിരുന്നത്‌. 











31 


ഉല്പത്തി 30:40-31:25 


ത്തിന്‍റെ ദൂതന്‍ എന്നോടു പറഞ്ഞു, “യാക്കോ 
ബേ 

ഞാന്‍ വിളികേട്ടു “എന്തോ! 

“ദൂതന്‍ പറഞ്ഞു, “നോക്കൂ, പുള്ളിയും വര 
യൂമുള്ള ആടുകള്‍ മാത്രം ഇണചേരുന്നു. 
ഞാനാണിങ്ങനെ നടപ്പാക്കുന്നത്‌. ലാബാന്‍ 
നിന്നോടു ചെയ്യുന്ന സകല ദുഷ്ടതകളും 
ഞാന്‍ കണ്ടു. പുതിയ കുഞ്ഞാടുകളെല്ലാം 
നിന്‍േറതാകുന്നതിനാണ്‌ ഞാനിതു ചെയ്യു 
ന്നത്‌. 3ബേഫഥേലില്‍ നിന്‍െറയടുത്തു വന്ന 
ദൈവമാണ്‌ ഞാന്‍. അവിടെ നീയൊരു യാഗ 
പീഠം പണിതു. യാഗപീഠത്തില്‍ നീ ഒലിവെണ്ണ 
ചൊരിഞ്ഞു. നീ എന്നോടൊരു വാഗ്ദാനവും 
ചെയ്തു. ഇപ്പോള്‍ നീ ഈ രാജ്യം വിട്ട നിന്‍െറ 
ജന്മനാട്ടിലേക്കു മടങ്ങിപ്പോകാന്‍ ഞാന്‍ കല്പി 
ക്കുന്നു.” 

1415റാഹേലും ലേയയും മറുപടി പറഞ്ഞു, 
“മരിക്കുമ്പോള്‍ ഞങ്ങള്‍ക്കു തരാന്‍ പിതാവി 
ന്‍െറ കയ്യില്‍ ഒന്നും അവശേഷിച്ചിട്ടില്ല. ഞങ്ങ 
ളെ അദ്ദേഹം അന്യരെപ്പോലെ കരുതി. അദ്ദേ 
ഹം ഞങ്ങളെ അങ്ങയ്ക്കു വിറ്റു. എന്നിട്ട്‌ ഞങ്ങ 
ള്‍ക്കു കിട്ടേണ്ടിയിരുന്ന പണം മുഴുവന്‍ ചിലവ 
ഴിച്ചു! 1ദൈവം ഈ സ്വത്തെല്ലാം അദ്ദേഹ 
ത്തില്‍നിന്നെടുത്തു. ഇപ്പോളതെല്ലാം ഞങ്ങ 
ള്‍ക്കും ഞങ്ങളുടെ സന്താനങ്ങള്‍ക്കുമുള്ളതാണ്‌. 
അതിനാല്‍ ദൈവകല്പന പോലെ തന്നെ അങ്ങ്‌ 
പ്രവര്‍ത്തിക്കുക!” 

17അതിനാല്‍ യാക്കോബ്‌ യാത്രയ്ക്കൊ 
രുങ്ങി. അയാള്‍ തന്‍െറ ഭാര്യമാരെയും മക്കളെ 
യും ഒട്ടകപ്പുറത്തു കയറ്റി. 18എന്നിട്ടവര്‍ അയാ 
ളുടെ അപ്പന്‍ ജീവിച്ചിരുന്ന കനാന്‍ ദേശത്തേ 
ക്കുള്ള മടക്കയാത്രയാരംഭിച്ചു. യാക്കോബിന്‍െറ 
മൂഴുവന്‍ ആട്ടി൯പറ്റവും അവര്‍ക്കു മുമ്പേ നട 
ന്നു. പദ്ദ൯-അരാമില്‍നിന്നും താന്‍ നേടിയതൊ 
ക്കെ അവന്‍ എടുത്തിരുന്നു. 

19ആ സമയം ലാബാന്‍ തന്‍െറ ചെമ്മരിയാ 
ടുകളുടെ രോമം വെട്ടാന്‍ പോയിരിക്കുകയാ 
യിരുന്നു. അപ്പോള്‍ റാഹേല്‍ പിതാവിന്‍െറ 
വീട്ടില്‍ കയറി അയാളുടെ വ്യാജദൈവവിഗ്ര 
ഹങ്ങള്‍ മോഷ്ടിച്ചെടുത്തു. 

യാക്കോബ്‌ അരാമ്യനായ ലാബാനെ കബ 
ളിപ്പിച്ചു. താന്‍ പോവുകയാണെന്ന വിവരം 
അയാള്‍ ലാബാനോടു പറഞ്ഞില്ല. 2ീയാ 
ക്കോബ്‌ തന്‍െറ കുടുംബത്തെയും തന്‍െറ 
സ്വത്തുക്കളുമെടുത്ത്‌ വേഗം സ്ഥലം വിട്ടു. 
അവര്‍ യൂഫഹ്രട്ടീസ്റുനദി കടന്ന്‌ ഗിലെയാദ്‌ 
എന്ന മലമ്മ്ര ദേശത്തേക്കു പോയി. 
മാമുന്നു ദിവസം കഴിഞ്ഞ്‌, യാക്കോബ്‌ പോയ 
വിവരം ലാബാന്‍ അറിഞ്ഞു. 23അതിനാല്‍ 
































“ഒരിക്കല്‍ ലാബാന്‍ പറഞ്ഞു, “പുള്ളിയുള്ള 
ആടുകളെ മുഴുവന്‍ നിനക്കിരിക്കട്ടെ.” ഇതു പറ 
ഞ്ഞതിനു ശേഷം എല്ലാ ആടുകളും പ്രസവി 
ച്ചത്‌ പുള്ളിയുള്ള കുഞ്ഞുങ്ങളെയായിരുന്നു. 
അതിനാല്‍ അതെല്ലാം എനന്‍േറതായി. എന്നാല്‍ 
അപ്പോള്‍ ലാബാന്‍ പറഞ്ഞു, “പുള്ളിയുള്ള 
ആടുകള്‍ എനിക്കു വേണം. വരയുള്ളവയെ 
നീ കൂലിയായി എടുത്തുകൊള്ളുക.” അതിനു 
ശേഷമുണ്ടായ ആട്ടിന്‍ കുഞ്ഞുങ്ങളെല്ലാം വര 
യുള്ളതായിരുന്നു. "അതിനാല്‍ ദൈവം ആ 
ആടുകളെ മുഴുവന്‍ എടുത്ത്‌ എന്നെ ഏല്ലിച്ചു. 
10“ആടുകള്‍ ഇണചേര്‍ന്നു കൊണ്ടിരുന്നപ്പോള്‍ 
എനിക്കൊരു സ്വപ്നമുണ്ടായി. ഇണചേര്‍ന്നി 
രുന്ന മുട്ടനാടുകള്‍ എല്ലാം വരയും പുള്ളിയു 
മുള്ളവയായിരുന്നു. 1ആ സ്വപ്നത്തില്‍ ദൈവ 











ലാബാന്‍ തനന്‍്റയാളുകളെ വിളിച്ചുകൂട്ടി 
യാക്കോബിനെ പിന്തുടരാന്‍ ആരംഭിച്ചു. ഏഴു 
ദിവസങ്ങള്‍ക്കു ശേഷം ലാബാന്‍ യാക്കോ 
ബിനെ മലമ്പ്രദേശമായ ഗിലെയാദില്‍ വച്ച്‌ 
കണ്ടു. 24ആ രാത്രി ദൈവം ലാബാന്‍ ഒരു 
സ്വപ്നത്തില്‍ ഉപദേശം നല്‍കി,, “സൂക്ഷിക്കു 
ക! യാക്കോബിനോടു നീ പറയുന്ന ഓരോ 
വാക്കിലും സൂക്ഷിക്കുക.” 








മോഷ്ടിക്കപ്പെട്ട വിഗ്രഹങ്ങള്‍ക്കായുള്ള 
തെരച്ചില്‍ 
മ്പിറ്റേന്നു രാവിലെ ലാബാന്‍ യാക്കോ 
ബിനെ പിടിച്ചു. യാക്കോബ്‌ മലമുകളില്‍ 
കൂടാരമടിച്ചിരുന്നു. അതിനാല്‍ ലാബാനും പരി 
വാരങ്ങളും ഗിലെയാദില്‍ താവളമടിച്ചു. 





ഉല്പത്തി 31:26-49 


2%ലാബാ൯ന്‍ യാക്കോബിനോടു പറഞ്ഞു, 
“നീയെന്തിനാണെന്നെ ചതിച്ചത്‌? നീയെന്തി 
നാണ്‌ യുദ്ധത്തില്‍ പിടിച്ചെടുത്തതു പോലെ 
എന്‍െറ പെണ്‍മക്കളെ കൊണ്ടുപോയത്‌? 
27എന്താണെന്നോടു പറയാതെ നീ ഓടിപ്പോ 
യത്‌? നീ എന്നോടു പറഞ്ഞിരുന്നെങ്കില്‍ ഞാന്‍ 
നിനക്കൊരു വിരുന്നു നല്‍കുമായിരുന്നു. ഗാന 
വും പാട്ടിനൊപ്പിച്ച നൃത്തവുമെല്പാമുണ്ടാകുമാ 
യിരുന്നു. എന്‍െറ കൊച്ചുമക്കളെ ചുംബി 
ക്കാനോ പുത്രിമാരെ യാത്രയാക്കാനോ നീ 
എന്നെ അനുവദിച്ചില്ല. നീ എന്തു മണ്ടത്തര 
മാണ്‌ കാണിച്ചത്‌! 2%എനിക്കു നിന്നെ ഉപദ്രവി 
ക്കാനുള്ള ശക്തിയുണ്ട്‌. പക്ഷേ കഴിഞ്ഞരാത്രി 
നിന്‍െറ പിതാവിന്‍െറ ദൈവം സ്വപ്നത്തില്‍ 
എനിക്ക്‌ ഒരു ദര്‍ശനം തന്നു. ഒരു വിധത്തിലും 
നിന്നെ വേദനിപ്പിക്കരുതെന്ന്‌ അവനെനിക്കു 
താക്കീതു തന്നു. നിനക്കു നിന്‍െറ വീട്ടിലേക്കു 
പോകണമെന്നെനിക്കറിയാം. അതിനാലാണ 
ല്ലോ നീ സ്ഥലം വിട്ടത്‌. പക്ഷേ എന്തിനാ 
ണെന്‍െറ വീട്ടില്‍നിന്നും വിഗ്രഹങ്ങളെ 
മോഷ്ടിച്ചെടുത്തത്‌?” 

യാക്കോബ്‌ മറുപടി പറഞ്ഞു, “ഭയം മൂല 
മാണ്‌ ഞാനങ്ങയോടു പറയാതെ പോന്നത്‌! 
അങ്ങ്‌ അങ്ങയുടെ പുത്രിമാരെ എന്നില്‍ നിന്ന 
കറ്റിയേക്കും എന്നു ഞാന്‍ ഭയന്നു. 32പക്ഷേ 
അങ്ങയുടെ വിഗ്രഹങ്ങളെ ഞാന്‍ മോഷ്ടിച്ചി 
ട്ടില്ല. ഇവിടെയുള്ള ആരെങ്കിലും അവ മോഷ്ടി 
ച്ചതായി അങ്ങയ്ക്കു കാണാനായാല്‍ ആ 
ആള്‍ വധിക്കപ്പെടും. അങ്ങയുടെ ആള്‍ക്കാര്‍ 
ഇതിനു സാക്ഷികളായിരിക്കും. അങ്ങയുടേ 
തായ എന്തിനുവേണ്ടിയും ഇവിടെ തെരച്ചില്‍ 
നടത്താം. അങ്ങയുടെ എന്തും എടുക്കുകയും 
ചെയ്യാം.” (റാഹേലാണ്‌ ലാബാനന്‍െറ വിഗ്രഹ 
ങ്ങളെ മോഷ്ടിച്ചതെന്ന്‌ യാക്കോബ്‌ അറിഞ്ഞി 
രുന്നില്ല.) 

33അതിനാല്‍ ലാബാന്‍ പോയി യാക്കോ 
ബിന്‍െറ പാളയമാകെ തെരഞ്ഞു. അവന്‍ 
യാക്കോബിനന്‍െറ കൂടാരത്തിലും പിന്നീട്‌ ലേയ 
യുടെ കൂടാരത്തിലും തെരച്ചില്‍ നടത്തി. 
പിന്നെ രണ്ട്‌ അടിമപ്പെണ്ണുങ്ങളുടെ കൂടാരങ്ങ 
ളിലും തെരഞ്ഞു. പക്ഷേ ലാബാന്‍ യാക്കോ 
ബിനന്‍െറ വീട്ടില്‍നിന്ന്‌ വിഗ്രഹങ്ങളെ കണ്ടെടു 
ക്കാനായില്ല. അനന്തരം ലാബാന്‍ റാഹേലി 
ന്‍െറ കൂടാരത്തില്‍ കയറി. 

34റാഹേല്‍ വിഗ്രഹങ്ങളെ ഒട്ടകത്തിന്‍റെ 
ജീനികള്‍ക്കുള്ളില്‍ ഒളിപ്പിച്ചുവച്ചിരിക്കുകയാ 
യിരുന്നു. അവള്‍ അതിന്‍െറ പുറത്തു കയറി 
ഇരിക്കുകയുമായിരുന്നു. ലാബാന്‍ കൂടാരത്തി 
ലാകമാനം തെരഞ്ഞെങ്കിലും വിഗ്രഹങ്ങളെ 
കിട്ടിയില്ല. 

റാഹേല്‍ അവളുടെ പിതാവിനോടു പറ 
ഞ്ഞു, “പിതാവേ, എന്നോടു കോപിക്കരുത്‌. 
അങ്ങയുടെ മുമ്പില്‍ നില്‍ക്കാന്‍പോലും എനി 
ക്കു കഴിയില്ല. ഇപ്പോള്‍ എനിക്ക്‌ ആര്‍ത്തവ 
സമയമാണ്‌.” ലാബാന്‍ കൂടാരമെല്ലാം പരിശോ 
ധിച്ചുവെങ്കിലും വിഗ്രഹങ്ങളെ കിട്ടിയില്ല. 

36അപ്പോള്‍ യാക്കോബിനു വളരെ കോപമു 
ണ്ടായി. യാക്കോബ്‌ പറഞ്ഞു, “ഞാനെന്തു 
തെറ്റാണ്‌ ചെയ്തത്‌? ഞാന്‍ ഏതു നിയമമാണ്‌ 
ലംഘിച്ചത്‌? എന്നെ പിന്തുടര്‍ന്നു തടഞ്ഞുനിര്‍ 
ത്താന്‍ അങ്ങയ്ക്ക്‌ എന്തവകാശമാണുള്ളത്‌? 
37എനിക്കുള്ളതിലെല്ലാം അങ്ങ്‌ പരിശോധിച്ചു. 
എന്നാല്‍ അങ്ങയുടേതായിട്ട്‌ ഒന്നും കണ്ടെ 
ത്തിയുമില്ല. കണ്ടെടുത്തിട്ടുണ്ടെങ്കില്‍ അതെ 




















32 


ന്നെ കാണിക്കുക. നമ്മുടെ ആള്‍ക്കാരുടെ 
മുമ്പില്‍ അതു വയ്ക്കുക. നമ്മളിലാരാണ്‌ ശരി 
യെന്ന്‌ അവര്‍ നിശ്ചയിക്കട്ടൈ. 38ഇരുപതു 
വര്‍ഷം അങ്ങയ്ക്കായി ഞാന്‍ വേലയെടുത്തു. 
ആ സമയത്ത്‌ ഒരാട്ടിന്‍കുട്ടിയും ജനനസമയത്ത്‌ 
ചത്തില്ല. അങ്ങയുടെ ആട്ടിന്‍പറ്റത്തിലെ 
ആണാടുകളെയൊന്നും ഞാന്‍ തിന്നുകയും 
ചെയ്തിട്ടില്ല. 3എപ്പോഴെങ്കിലും കാട്ടുമൃഗങ്ങള്‍ 
ഒരാടിനെ കൊന്നാല്‍ ഞാനതിനന്‍െറ വില നല്‍ 
കാറുമുണ്ടായിരുന്നു. ഞാനൊരിക്കലും ചത്ത 
മൃഗത്തെ അങ്ങയുടെ മുമ്പില്‍ കൊണ്ടുവന്നിട്ട്‌ 
ഇതെന്‍െറ കുറ്റമല്ലെന്നു പറഞ്ഞിട്ടില്ല. പക്ഷേ 
രാത്രിയിലും പകലും ഞാന്‍ അങ്ങയുടെ 
ആട്ടിന്‍പറ്റത്തെ പരിപാലിച്ചു. പകല്‍ സൂ 
രൃന്‍ എന്‍െറ ശക്തിചോര്‍ത്തിയെടുത്തു. രാത്രി 
യിലാകട്ടെ തണുപ്പ്‌ എന്റെറ കണ്ണുകളില്‍ 
നിന്നും ഉറക്കത്തെയും തട്ടിയെടുത്തു. 4്ഇരുപതു 
വര്‍ഷക്കാലം ഞാനൊരടിമയെപ്പോലെ അങ്ങ 
യ്ക്കായി ജോലി ചെയ്തു. അതില്‍ ആദ്യത്തെ 
പതിനാലു വര്‍ഷം അങ്ങയുടെ പെണ്‍മക്കളെ 
വിവാഹം കഴിക്കാന്‍ വേണ്ടിയായിരുന്നു. അവ 
സാനത്തെ ആറു വര്‍ഷം അങ്ങയുടെ മൃഗങ്ങളെ 
നേടുന്നതിനും. ഇതിനിടെ പത്തുതവണ 
അങ്ങെന്‍െറ കൂലിയില്‍ മാറ്റം വരുത്തി. പക്ഷേ 
എന്‍െറ പൂര്‍വ്വികരുടെ ദൈവവും അബ്രാഹാ 
മിന്‍റെ ദൈവവും യിസ്ഹാക്കിനെ ഭയവും 
എന്നോടൊപ്പമായിരുന്നു. ദൈവം എന്നോടൊ 
ത്തില്ലായിരുന്നെങ്കില്‍ അങ്ങെന്നെ വെറും 
കയ്യോടെ പറഞ്ഞുവിടുമായിരുന്നു. എന്നാലെ 
നെറ പ്രശ്നങ്ങള്‍ ദൈവം കണ്ടു. എന്‍െറ 
അദ്ധ്വാനം ദൈവം കണ്ടു. കഴിഞ്ഞ രാത്രി 
എനന്‍െെറ ഭാഗം ശരിയാണെന്ന്‌ ദൈവം തെളിയി 
ക്കുകയും ചെയ്തു.” 


























യാക്കോബിന്‍െറയും ലാബാന്‍െറയും ഉടമ്പടി 

ലാബാന്‍ യാക്കോബിനോടു പറഞ്ഞു, 
“ഈ സ്ത്രീകള്‍ എന്‍െറ മക്കളാണ്‌. ഈ കുട്ടിക 
ളും ഈ മൃഗങ്ങളും എന്‍റേതാകുന്നു. നീ 
ഇവിടെ കാണുന്നതെല്ലാം എനന്‍േറേതാണ്‌. 
പക്ഷേ എന്‍െറ പുത്രിമാരെയും അവരുടെ കൂട്ടി 
കളെയും എന്‍െറ കൂടെ നിര്‍ത്താന്‍ എന്തെ 
ങ്കിലും ചെയ്യാന്‍ എനിക്കു കഴിയുകയില്ല. 44അ 
തിനാല്‍ നീയുമായി ഒരു കരാറുണ്ടാക്കാന്‍ 
ഞാന്‍ തയ്യാറാണ്‌. ആ കരാറിനെ കാണിക്കു 
ന്നതിനായി നമുക്കൊരു കല്‍ത്തൂണ്‍ ഉണ്ടാക്കാം.” 

അതിനാല്‍ യാക്കോബ്‌ അവിടെ കണ്ട 
വലിയ ഒരു പാറ എടുത്ത്‌ താനുണ്ടാക്കിയ 
കരാറിന്‍െറ അടയാളമായി വച്ചു. 4കുറെ കല്ലു 
കള്‍കൂടി കൊണ്ടുവന്ന്‌ ഒരു തൂണുണ്ടാക്കുവാ൯ 
അവന്‍ തന്‍െറ ആളുകളോടു പറഞ്ഞു. എന്നിട്ട 
വര്‍ തൂണിന്‍െറ ഒരു വശത്തിരുന്ന്‌ ആഹാരം 
കഴിച്ചു. 

4ലാബാ൯ന്‍ ആ സ്ഥലത്തിന്‌ യെഗര്‍- 
സാഹദൂഥാ എന്നു പേരിട്ടു. എന്നാല്‍ ഗലേദ്‌ 
എന്നാണ്‌ യാക്കോബ്‌ ആ സ്ഥലത്തിന്‌ 
പേരിട്ടത്‌. 

ലാബാന്‍ യാക്കോബിനോടു പറഞ്ഞു, 
“ഈ കല്‍ത്തൂണ്‍ നമ്മുടെ കരാറിനെല്ലറ്റി നമ്മെ 
ഓര്‍മ്മിപ്പിക്കും.” അതിനാലാണ്‌ യാക്കോബ്‌ 
ആ സ്ഥലത്തിന്‌ ഗലേദ്‌ എന്നു പേരിട്ടത്‌. 

49അനന്തരം ലാബാന്‍ പറഞ്ഞു, “നമ്മള്‍ വേര്‍ 
പിരിഞ്ഞിരിക്കുമ്പോള്‍ യഹോവ നമ്മെ കാക്ക 
ടെ.” അതിനാല്‍ ആ സ്ഥലത്തിന്‌ മിസ്പാ 
എന്നും പേരുണ്ടായി. 


ട്ലാബാ൯ പറഞ്ഞു, “നീ എന്‍റ പെണ്‍ 
മക്കളെ വേദനിപ്പിച്ചാല്‍ ദൈവം നിന്നെ ശിക്ഷി 
ക്കും. മറ്റു സ്ത്രീകളെ നീ വിവാഹം കഴിച്ചാല്‍ 
ദൈവം അതു കാണുന്നുണ്ടെന്നും ഓര്‍മ്മിക്കുക. 
ട1നമ്മള്‍ക്കിടയില്‍ ഞാന്‍ വച്ച കല്ലുകള്‍ ഇതാ. 
നമ്മുടെ കരാറിന്‍റെ അടയാളമായ ആ 
പ്രത്യേക കല്ലും ഇവിടെയുണ്ട്‌. 5ഈ കല്‍ 
ത്തൂണും ഈ വിശിഷ്ടശിലയും നമ്മുടെ കരാ 
റിനെ ഓര്‍മ്മിക്കാന്‍ നമ്മെ സഹായിക്കും. ഞാ 
നൊരിക്കലും ഈ കല്‍ക്കൂന കടന്ന്‌ നിന്നോടു 
യുദ്ധത്തിനു വരികയില്ല. അതു പോലെ ഈ 
കല്ലുകള്‍ കടന്ന്‌ നീ ഒരിക്കലും എന്നോടും 
യുദ്ധത്തിനു വരരുത്‌. $3അബ്രാഹാമിന്‍െറ ദൈ 
വവും നാഹോരിന്‍െറ ദൈവവും അവരുടെ 
പൂര്‍വ്വികരുടെ ദൈവവും നമ്മള്‍ ഈ കരാര്‍ 
ലംഘിച്ചാല്‍ നമ്മെ കുറ്റക്കാരെന്നു വിധിക്കട്ടെ.” 

യാക്കോബിന്‍റെ പിതാവായ യിസ്ഹാക്ക്‌ 
ദൈവത്തെ “ഭയം” എന്നു വിളിച്ചു. അതിനാല്‍ 
യാക്കോബ്‌ തന്‍െറ പ്രതിജ്ഞയില്‍ അതേ പേരു 
തന്നെ ഉപയോഗിച്ചു. 53അനന്തരം യാക്കോബ്‌ 
ഒരു മൃഗത്തെ കൊന്ന്‌ മലയില്‍ ബലിയര്‍പ്പിച്ചു. 











33 


ഉല്പത്തി 31:50-32:22 


എന്‍െറ രാജ്യത്തേക്കും എന്‍െറ കൂടുംബത്തിലേ 
ക്കും മടങ്ങിവരാന്‍ അങ്ങെന്നോടു കല്ലിച്ചു. 
എനിക്കു നല്ലതു ചെയ്യുമെന്ന്‌ അങ്ങെന്നോടരു 
ളിച്ചെയ്തു. 16എന്നോടങ്ങ്‌ വളരെ കരുണ 
കാണിച്ചിരിക്കുന്നു. എനിക്ക്‌ ഒരുപാടു നന്മകള്‍ 
ചെയ്തുതരികയും ചെയ്തു. ഞാനാദ്യമായി 
യോര്‍ദ്ദാന്‍നദി കടന്നപ്പോള്‍ എന്‍െറ ഉന്നുവ 
ടിയല്ലാതെ മറ്റൊന്നും എനിക്കുണ്ടായിരുന്നില്ല. 
ഇപ്പോള്‍ രണ്ടു മുഴു സംഘമായിത്തീരാനുള്ളത്ര 
കാര്യങ്ങള്‍ എനിക്കുണ്ട്‌. 1എന്നെ എന്‍െറ 
സഹോദരനില്‍നിന്നും ദയവായി രക്ഷിക്കണമേ 
എന്ന്‌ ഞാനങ്ങയോടു പ്രാര്‍ത്ഥിക്കുന്നു. എന്നെ 
ഏശാവില്‍നിന്നും രക്ഷിച്ചാലും. എനിക്കവനെ 
ഭയമാണ്‌. അവന്‍ വന്നാല്‍ അമ്മമാരും കുട്ടികളു 
മടക്കം ഞങ്ങളെ എല്ലാം കൊല്ലുമെന്ന്‌ ഞാന്‍ 
ഭയക്കുന്നു. 12യഹോവേ, അങ്ങെന്നോടരുളിച്ചെ 
യ്തു, “ഞാന്‍ നിനക്കു നല്ലതു വരുത്തും. നിന്‍െറ 
കുടുംബത്തെ ഞാന്‍ വലുതാക്കുകയും നിന്‍െറ 
പി൯ഗാമികളുടെ കുട്ടികളെ കടല്‍പ്പുറത്തെ 
എണ്ണാന്‍ കഴിയാത്ത മണല്‍ത്തരികള്‍ പോലെ 
പെരുപ്പിക്കുകയും ചെയും. 

















പിന്നീടയാള്‍ തന്‍െറ ആള്‍ക്കാരെ സദ്യ പങ്കു 
വയ്ക്കാന്‍ വിളിച്ചു. ആഹാരത്തിനു ശേഷം 
അവര്‍ മലയില്‍ രാത്രി ചെലവഴിച്ചു. പിറ്റേന്ന്‌ 
അതിരാവിലെ ലാബാന്‍ തന്‍െറ പേരക്കുട്ടിക 
ളെയും പുത്രിമാരെയും ചുംബിച്ച്‌ അവരോടു 
യാത്ര പറഞ്ഞു. അയാള്‍ അവരെ അനുഗ്രഹിച്ച്‌ 
സ്വന്തം വീട്ടിലേക്കു മടങ്ങി. 





ഏശാവുമായുള്ള പുന:സമാഗമം 
യാക്കോബും അവിടം വിട്ടു. യാത്രക്കിട 
3 യില്‍ അവന്‍ ദൈവത്തിന്‍െറ ദൂതന്മാരെ 
കണ്ടു. 2യാക്കോബ്‌ അവരെ കണ്ടപ്പോള്‍ പറ 
ഞ്ഞു, “ഇത്‌ ദൈവത്തിന്‍െറ താവളമാണ്‌.” 
അതിനാലവ൯ന്‍ ആ സ്ഥലത്തിന്‌ മഹനയീം 
എന്ന്‌ പേരിട്ടു. യാക്കോബിന്‍റെ സഹോദരന്‍ 
ഏശാവ്‌ സേയീര്‍ എന്ന സ്ഥലത്ത്‌ താമസിക്കു 
ന്നുണ്ടായിരുന്നു. അത്‌ ഏദോം എന്ന പര്‍വ്വത 
പ്രദേശത്തായിരുന്നു. യാക്കോബ്‌ ഏശാവി 
ന്‍െറയടുത്തേക്ക്‌ ഏതാനും ദൂതന്മാരെ അയച്ചു. 
യാക്കോബ്‌ ദൂതന്മാരോടു പറഞ്ഞു, “എന്‍െറ 
യജമാനനായ ഏശാവിനോട്‌ ഇങ്ങനെ പറ 
യുക: “അങ്ങയുടെ ഭൂത്യനായ യാക്കോബ്‌ പറ 
യുന്നു, ഇക്കാലമത്രയും ഞാന്‍ ലാബാനോടൊ 
ത്തു താമസിക്കുകയായിരുന്നു. “എനിക്ക്‌ ധാരാ 
ളം പശുക്കളും കഴുതകളും ആട്ടിന്‍പറ്റങ്ങളും 
ദാസന്മാരും ദാസികളും ഉണ്ട. അങ്ങ്‌ ഞങ്ങളെ 
സ്വീകരിക്കാനാണ്‌ ഈ സന്ദേശം ഞാനയ 
യ്ക്കുന്നത്‌.”” 
ദൂതന്മാര്‍ തിരിച്ചു വന്ന്‌ യാക്കോബിനോടു 
പറഞ്ഞു, “ഞങ്ങള്‍ അങ്ങയുടെ സഹോദരന്‍ 
ഏശാവിനെ കണ്ടു. അദ്ദേഹം തന്‍െറ നാനൂറു 
പുരുഷന്മാരുമായി അങ്ങയെ കാണാന്‍ 
വരുന്നുണ്ട്‌.” 
7ആ സന്ദേശം യാക്കോബിനെ ഭയപ്പെടുത്തി. 
അവന്‍ തന്‍െറ കൂടെയുള്ളവരെ രണ്ടു സംഘങ്ങ 
ളായി തിരിച്ചു. തന്‍െറ മുഴുവന്‍ ആടുമാടു 
കളെയും ഒട്ടകങ്ങളെയും രണ്ടായി തിരിച്ചു. 
യോക്കോബു കരുതി, “ഏശാവ്‌ വന്ന്‌ ഒരു സം 
ഘത്തെ ആക്രമിച്ചാല്‍ മറ്റേ സംഘത്തിന്‌ ഓടി 
രക്ഷപ്പെടാമല്ലോ.” 
യാക്കോബ്‌ പറഞ്ഞു, “എന്‍െറ പിതാവായ 
അബ്രാഹാമിന്‍റെ ദൈവമേ! എന്‍െറ പിതാ 
വായ യിസ്ഹാക്കിന്റെ ദൈവമേ! യഹോവേ, 

















യാക്കോബ്‌ രാത്രി അവിടെ കഴിച്ചു കൂട്ടി. 
ഏശാവിന്‌ സമ്മാനമായി കൊടുക്കാന്‍ ചില 
തെല്ലാം അവനൊരുക്കി. 4ഇരുന്നുറു പെണ്‍കോ 
ലാടുകളെയും ഇരുപത്‌ ആണ്‍കോലാടുകളെ 
യും ഇരുന്നൂറ്‌ പെണ്‍ ചെമ്മരിയാടുകളെയും 
ഇരുപത്‌ ആണ്‍ചെമ്മരിയാടുകളെയും അവന്‍ 
ഒരുക്കി. $കറവയുള്ള മുപ്പത്‌ ഒട്ടകങ്ങളെയും 
അവയുടെ കുഞ്ഞുങ്ങളെയും നാല്പതു പശുക്ക 
ളെയും പത്തുകാളകളെയും ഇരുപതു പെണ്‍ 
കഴുതകളെയും പത്ത്‌ ആണ്‍കഴുതകളെയും 
അവന്‍ ഒരുക്കി. 

1യോക്കോബ്‌ തന്‍െറ ഭൂത്ൃന്മാര്‍ക്കൊക്കെ 
ഓരോ ആട്ടി൯പറ്റങ്ങളെ നല്‍കി. അനന്തരം 
യാക്കോബ്‌ ഭൂത്ൃയന്മാരോടു പറഞ്ഞു, “ഓരോ 
സംഘം മൃഗങ്ങളെയും വേര്‍തിരിക്കുക. എന്നിട്ട്‌ 
ഓരോ സംഘത്തിനുമിടയില്‍ കുറേ സ്ഥലം 
വിട്ട്‌ എനിക്കു മുമ്പേ പോവുക.” 17യാക്കോബ്‌ 
അവരോടു കല്ലിച്ചു. ആദ്യത്തെ മൃഗസഞ്ചയ 
ത്തിന്‍െറ ഭൂൃത്യനോടു യാക്കോബ്‌ പറഞ്ഞു, 
“എന്‍െറ സഹോദരന്‍ ഏശാവ്‌ വന്ന്‌ “ആരുടെ 
ദൃഗങ്ങളാണിവ? നീ എങ്ങോട്ടു പോകുന്നു? 
ആരുടെ ഭുത്യനാണു നീ?” എന്നൊക്കെ ചോദി 
ച്ചാല്‍, 1നീ മറുപടി പറയണം, “അങ്ങയുടെ 
ദാസനായ യാക്കോബിനന്‍െറ മൃഗങ്ങളാണിവ. 
അദ്ദേഹത്തിന്‍െറ യജമാനനായ അങ്ങയ്ക്കുള്ള 
ഒരു സമ്മാനമായി തന്നയച്ചതാണ്‌. യാക്കോ 
ബും ഞങ്ങള്‍ക്കു പിന്നാലെ വരുന്നുണ്ട്‌.” 

19യാക്കോബ്‌ രണ്ടാമത്തെ ഭൃത്യനോടും മൂന്നാ 
മത്തെ ഭൂൃത്യനോടും മറ്റെല്ലാ ഭൂൃത്യന്മാരോടും 
അങ്ങനെ ചെയ്യുവാന്‍ കല്ലിച്ചു. അവന്‍ പറ 
ഞ്ഞു, “ഏശാവിനെ കാണുമ്പോള്‍ നിങ്ങ 
ളെല്ലാം ഇതേകാര്യം തന്നെ ചെയ്യണം. മനി 
ങ്ങള്‍ പറയണം, “ഇത്‌ അങ്ങയ്ക്കുള്ള ഒരു സമ്മാ 
നമാണ്‌. അങ്ങയുടെ ദാസനായ യാക്കോബ്‌ 
ഞങ്ങള്‍ക്കു പിന്നാലെയുണ്ട്‌.” 

യാക്കോബ്‌ വിചാരിച്ചു, “ഞാനിവരെ 
കാഴ്ചവസ്തുക്കളുമായി മുമ്പേ വിട്ടാല്‍ ഏശാ 
വ്‌ എന്നോടു ക്ഷമിക്കുകയും എന്നെ സ്വീകരി 
ക്കുകയും ചെയ്തേക്കാം.” അതിനാല്‍ യാക്കോ 
ബ്‌ ഏശാവിനുള്ള സമ്മാനങ്ങള്‍ കൊടുത്ത 
യച്ചു. പക്ഷേ യാക്കോബ്‌ തന്‍െറ താവളത്തില്‍ 
തന്നെ ആ രാത്രി തങ്ങിയതേയുള്ളൂ. 2 രാത്രി 
വളരെ വൈകിയപ്പോള്‍ യാക്കോബ്‌ എഴുന്നേറ്റ്‌ 














ഉല്പത്തി 32:23-33:16 


അവിടം വിട്ടുപോയി. അയാള്‍ തന്‍െറ രണ്ടു 
ഭാര്യമാരെയും രണ്ടു പരിചാരികമാരെയും 
പതിനൊന്നു പുത്രന്മാരെയും തന്നോടൊപ്പം 
കൂട്ടി. യാക്കോബ്‌ യബ്ബോക്കുനദി കടക്കാന്‍ 
എത്തി. 23അയാള്‍ തന്‍െറ കുടുംബത്തെ മറുകര 
കടത്തി. പിന്നെ തന്‍െറ സാധനങ്ങളെയും മറു 
കരെ എത്തിച്ചു. 


ദൈവവുമായി ഏറ്റുമുട്ടുന്നു 

24നദി കടക്കാനുള്ള അവസാനത്തെ ആളാ 
യിരുന്നു യാക്കോബ്‌. പക്ഷേ അയാള്‍ നദി 
കടക്കും മുമ്പ്‌ Ss Le 
ഒരാള്‍ വന്ന്‌ അയാളോടു ഗുസ്തിപിടിച്ചു. 
സൂര്യോദയം വരെ ഏറ്റുമുട്ടല്‍ തുടര്‍ന്നു. 
തനിക്ക്‌ യാക്കോബിനെ തോല്ലിക്കാനാവില്ലെ 
ന്നയാള്‍ കണ്ടു. അതിനാലയാള്‍ യാക്കോ 
ബിനന്‍െറ കാലുപിടിച്ചു. ആ സമയത്ത്‌ യാക്കോ 
ബിന്‍െറ കാലിന്‍റെ സന്ധി ഇളകിയിരുന്നു. 

26%അപ്പോള്‍ അയാള്‍ യാക്കോബിനോടു പറ 
ഞ്ഞു, “എന്നെ പോകാന്‍ വിടു, സൂര്യനുദിച്ചി 
രിക്കുന്നു.” പക്ഷേ യാക്കോബ്‌ പറഞ്ഞു, 
“എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാന്‍ നിന്നെ 
വിടില്ല.” 

2 അയാള്‍ യാക്കോബിനോടു ചോദിച്ചു, 
“നിന്‍െറ പേരെന്താണ്‌?” 

യാക്കോബ്‌ പറഞ്ഞു, “യാക്കോബ്‌ എന്നാ 
ണെന്‍െറ പേര്‌.” 

8അപ്പോളയാള്‍ പറഞ്ഞു, “നിന്‍െറ പേര്‍ 
യാക്കോബെന്നായിരിക്കില്ല. ഇനിമേല്‍ യിസ്ധാ 
യേല്‍ എന്നായിരിക്കും നിന്‍െറ പേര്‌. ദൈവ 
ത്തോടും മനുഷ്യരോടും ഏറ്റുമുട്ടിയിട്ടും തോല്വി 
ക്കപ്പെടാത്തതിനാലാണ്‌ നിനക്കു ഞാന്‍ ഈ 
പേരിടുന്നത്‌.” 

23അപ്പോള്‍ യാക്കോബ്‌ പറഞ്ഞു, “ദയവായി 
അങ്ങയുടെ പേരു പറഞ്ഞാലും.” 

പക്ഷേ അയാള്‍ ചോദിച്ചു, “നീയെന്തിനാ 
ണെന്‍െറ പേരു ചോദിക്കുന്നത്‌?” ആ സമയം 
അയാള്‍ യാക്കോബിനെ അനുഗ്രഹിക്കുകയും 
ചെയ്തു. 

30അതിനാല്‍ യാക്കോബ്‌ ആ സ്ഥലത്തിന്‌ 
പെനീയേല്‍ എന്നു പേരിട്ടു. യാക്കോബ്‌ പറ 
ഞ്ഞു, “ഇവിടെവച്ച്‌ ഞാന്‍ ദൈവത്തെ മുഖാ 
മുഖം കണ്ടു. എന്നിട്ടും ഞാന്‍ ജീവിച്ചിരിക്കു 
ന്നു.” 31അപ്പോള്‍ അയാള്‍ പെനുവേല്‍ കടക്കു 
കയും സൂര്യനുദിക്കുകയും ചെയ്തു. അയാള്‍ 
ഏന്തിയേന്തിയാണ്‌ നടന്നിരുന്നത്‌. 32യാക്കോ 
ബിനന്‍െറ ഇടുപ്പിലെ പേശി മുറിപ്പെട്ടതിനാല്‍ 
യിസ്രായേലുകാര്‍ ഇന്നും ഇടുപ്പിലെ പേശി 
ഭക്ഷിക്കാറില്ല. 














യാക്കോബ്‌ ധൈര്യം പ്രകടിപ്പിക്കുന്നു 
യാക്കോബ്‌ നോക്കിയപ്പോള്‍ നാനൂറു 
മു പേരോടുകൂടി ഏശാവ്‌ വരുന്നതാണ്‌ 
കണ്ടത്‌. യാക്കോബ്‌ തന്‍െറ കുടുംബത്തെ നാലു 
സംഘങ്ങളായി തിരിച്ചു. ലേയയും അവളുടെ 
കുട്ടികളും ഒരു സംഘം, റാഹേലും യോസേഫും 
ഒരു സംഘം, രണ്ട പരിചാരികമാരും അവരുടെ 
കുട്ടികളും രണ്ടു സംഘങ്ങളായും. 2യാക്കോബ്‌ 
പരിചാരികമാരെ അവരുടെ കുട്ടികളോടൊപ്പം 
ആദ്യം നിയോഗിച്ചു. തൊട്ടു പിറകിലായി 
ലേയയും കുട്ടികളും. ഏറ്റവും ഒടുവിലായി 
രുന്നു റാഹേലും യോസേഫും. 
യാക്കോബ്‌ സ്വയം ഏശാവിനടുത്തേക്കിറ 
ങ്ങിച്ചെന്നു. അതിനാല്‍ ഏശാവിനടുത്തു 








34 


ചെന്ന ആദ്യത്തെ ആളായി അവന്‍. തന്‍െറ 
സഹോദരനു നേര്‍ക്കു നടക്കവേ യാക്കോബ്‌ 
ഏഴു തവണ നമസ്കരിച്ചു. 

യാക്കോബിനെ കണ്ട മാത്രയില്‍ ഏശാവ്‌ 
അവനെ കാണാന്‍ ഓടിവന്നു. ഏശാവ്‌ 
യാക്കോബിനെ കൈചുറ്റി അവന്‍െറ കഴു 
ത്തില്‍ കെട്ടിപ്പിടിച്ച്‌ ഉമ്മവച്ചു. അനന്തരം 
ഇരുവരും കരഞ്ഞു. “ഏശാവ്‌ തല ഉയര്‍ത്തി 
നോക്കിയപ്പോള്‍ സ്ത്രീകളെയും കുട്ടികളെയും 
കണ്ടു. അവന്‍ ചോദിച്ചു, “നിന്‍െറ കൂടെയുള്ള 
ഇവരൊക്കെ ആരാണ്‌?” 

യാക്കോബ്‌ പറഞ്ഞു, “ഇതെല്ലാം ദൈവം 
എനിക്കു തന്ന കുട്ടികളാണ്‌. ദൈവമെന്നോടു 
കരുണ കാട്ടി.” 

അനന്തരം രണ്ടു പരിചാരികമാര്‍ കുട്ടിക 
ളോടൊത്ത്‌ ഏശാവിന്‍െറയടുത്തേക്കു ചെന്നു. 
അവര്‍ അവനെ വണങ്ങി. "പിന്നീട ലേയയും 
കുട്ടികളും ഏശാവിനെ ചെന്നു കണ്ട്‌ വണങ്ങി. 
ഒടുവില്‍ റാഹേലും യോസേഫും അതു തന്നെ 
ചെയ്തു. 

“ഏശാവു ചോദിച്ചു, “ഞാന്‍ ഇങ്ങോട്ടു വരി 
കയായിരുന്നപ്പോള്‍ കണ്ട ആ മനുഷ്യര്‍ ആരൊ 
ക്കെയാണ്‌? ആ മൃഗങ്ങളൊക്കെ എന്തിനുള്ള 
തായിരുന്നു?” 

യാക്കോബ്‌ മറുപടി പറഞ്ഞു, “ഇതെല്ലാം 
അങ്ങയ്ക്കുള്ള എന്‍െറ സമ്മാനങ്ങളാണ്‌, ആയ 
തിനാല്‍ അങ്ങയ്ക്ക്‌ എന്നെ സ്വീകരിക്കാ 
നായേക്കും. “പക്ഷേ ഏശാവ്‌ പറഞ്ഞു, “സഹോ 
ദരാ, നീ എനിക്കു സമ്മാനമൊന്നും തരേണ്ട 
തില്ല. എനിക്കെല്ലാം ധാരാളമുണ്ട്‌.” 

1 യാക്കോബ്‌ പറഞ്ഞു, “ഇല്ല! ഞാന്‍ യാചി 
ക്കുകയാണ്‌! നീ എന്നെ യഥാര്‍ത്ഥത്തില്‍ സ്വീ 
കരിക്കുന്നുണ്ടെങ്കില്‍ ഞാന്‍ തരുന്ന ഈ സമ്മാന 
ങ്ങളും സ്വീകരിക്കുക. നിന്‍െറ മുഖം വീണ്ടും 
കാണാനായതില്‍ എനിക്കു സന്തോഷമുണ്ട്‌. 
ദൈവത്തിന്‍െറ മുഖം കാണുമ്പോലെയാണത്‌. 
നീ എന്നെ സ്വീകരിച്ചതില്‍ എനിക്കു വളരെ 
സന്തോഷമുണ്ട്‌. 1॥അതിനാല്‍ ഞാന്‍ തരുന്ന 
സമ്മാനങ്ങളും സ്വീകരിക്കാന്‍ ഞാനപേക്ഷി 
ക്കുന്നു. ദൈവാനുഗ്രഹം കൊണ്ട്‌ എനിക്കെല്ലാം 


ആവശ്യത്തിലധികമുണ്ട്‌.”” യാക്കോബിന്‍െറ 











ഇത്തരത്തിലുള്ള അപേക്ഷയെ മാനിച്ച്‌ 
ഏശാവ്‌ സമ്മാനങ്ങള്‍ സ്വീകരിച്ചു. 

2അപ്പോള്‍ ഏശാവ്‌ പറഞ്ഞു, “ഇനി 
നിനക്കു നിന്‍െറ യാത്ര തുടരാം. ഞാനും 


നിന്നോടൊത്തു വരാം.” 

13എന്നാല്‍ യാക്കോബ്‌ അവനോടു പറഞ്ഞു, 
“എന്‍െറ കുട്ടികള്‍ ക്ഷീണിതരാണെന്ന്‌ നിന 
ക്കറിയാമല്ലോ. എനിക്കാകട്ടെ കാലിക്കൂട്ടത്തെ 
യും അവയുടെ കിടാങ്ങളെയും ശ്രദ്ധയോടെ 
നോക്കേണ്ടതുമുണ്ട്‌. ആ മൃഗങ്ങളെ ഒരു ദിവസം 
കൊണ്ട്‌ വളരെ ദൂരം നടത്തിയാല്‍ അവ ചത്തു 
പോകും. 14അതിനാല്‍ നീ മുമ്പേ പോവുക. 
ഞാന്‍ സാവധാനം നിനക്കു പിന്നാലെ വരാം. 
കാലികളും മറ്റു മൃഗങ്ങളും സുരക്ഷിതരായി 
എത്തുവോളം ഞാന്‍ മെല്ലെവരാം. എന്‍െറ 
കുട്ടികളും ക്ഷീണിതരാകാത്തവിധം ഞാന്‍ 
മെല്ലെവരാം. സേയീരില്‍ നമുക്കു കണ്ടുമുട്ടാം.” 

15അതിനാല്‍ ഏശാവ്‌ പറഞ്ഞു, “എങ്കില്‍ 
ഞാന്‍ നിന്‍െറ സഹായത്തിനു കുറച്ചു പേരെ 
വിട്ടുതരാം.” 

പക്ഷേ യാക്കോബ്‌ പറഞ്ഞു, “അത്‌ നിന്‍െറ 
ദയ. എങ്കിലും അതിന്‍െറെയൊന്നും ആവശ്യ 
മില്ല.” 1അതിനാല്‍ അന്നു തന്നെ ഏശാവ്‌ 











സേയീരിലേക്കുള്ള തന്‍െറ മടക്കയാത്ര ആരം 
ഭിച്ചു. എന്നാല്‍ യാക്കോബ്‌ സുക്കോത്തിലേ 
ക്കാണു പോയത്‌. അവിടെയവന്‍ തനിക്കൊരു 
വീടും കന്നുകാലികള്‍ക്കു തൊഴുത്തും പണിതു. 
അതിനാലാണ്‌ ആ സ്ഥലത്തിന്‌ സുക്കോത്ത്‌ 
എന്നു പേരു വന്നത്‌. 

18പദ്ദന്‍-അരാമില്‍നിന്നുള്ള യാക്കോബിന്‍റെ 
യാത്ര കനാനിലെ ശെഖേം നഗരത്തില്‍ സുര 
ക്ഷിതമായി അവസാനിച്ചു. നഗരത്തോടു 
ചേര്‍ന്നുള്ള ഒരു വയലില്‍ യാക്കോബ്‌ താവളമ 
ടിച്ചു. 9ശെഖേമിന്‍െറെ പിതാവായ ഹമോരി 
ന്‍െറ കുടുംബക്കാരില്‍നിന്നും ആണ്‌ അവന്‍ 
ആ സ്ഥലം വാങ്ങിയത്‌. നൂറു വെള്ളിക്കഷണ 
ങ്ങളായിരുന്നു ആ സ്ഥലത്തിനു വിലയായി 
കൊടുത്തത്‌. 20അവിടെ യാക്കോബ്‌ ദൈവാരാ 
ധനയ്ക്കായി ഒരു യാഗപീഠം പണിതു. ആ 
സ്ഥലത്തിനു യാക്കോബ്‌ “ഏല്‍-എലോഹേ- 
യിസ്രായേല്‍” എന്നു പേരിട്ടു. 














ദീനയെ ബലാത്സംഗം ചെയ്യുന്നു 
34 ലേയയുടെയും യാക്കോബിന്‍റെയും 
മകളായിരുന്നു ദീനാ. ഒരു ദിവസം 

അവള്‍ ആ ദേശത്തിലെ സ്ത്രീകളെ കാണാ 
നായി പുറത്തേക്കു പോയി. 2ഹമോര്‍ ആയി 
രുന്നു ആ ദേശത്തെ രാജാവ്‌. അയാളുടെ മകന്‍ 
ശെഖേം ദീനയെ കണ്ടു. ശെഖേം അവളെ തട്ടി 
ക്കൊണ്ടുപോവുകയും ബലാത്സംഗം ചെയ്യുക 
യും ചെയ്തു. 3തുടര്‍ന്ന്‌ ശൈഖേം അവളില്‍ 
അനുരക്തനാകുകയും തന്നെ വിവാഹം ചെ 
യ്യാന്‍ അവളെ പ്രേരിപ്പിക്കുകയും ചെയ്തു. 
4ശെഖേം തന്‍െറ പിതാവായ ഹമോരിനോടു 
പറഞ്ഞു, “ദയവായി ഈ പെണ്‍കുട്ടിയെ എനി 
ക്കു വിവാഹം കഴിക്കാനായി നേടിത്തരൂ.” 

ശെഖബേം ദീനയോടു കാട്ടിയ ക്രൂരതയെല്പറ്റി 
യാക്കോബ്‌ കേട്ടു. പക്ഷേ യാക്കോബിന്‍റെ 
പുത്രന്മാരെല്ലാം ആടുമേയ്ക്കാന്‍ പുറത്തു 
പോയിരിക്കുകയായിരുന്നു. അതിനാല്‍ അവര്‍ 
വരും വരെ യാക്കോബ്‌ ഇക്കാര്യത്തില്‍ ഒന്നും 
ചെയ്തില്ല. ആ സമയം ശെഖേമിന്‍െറ പിതാ 
വായ ഹമോര്‍ യാക്കോബിനോടു സംസാരി 
ക്കാന്‍ പോയി. 

കാലിമേയ്ക്കുകയായിരുന്ന യാക്കോബി 
ന്‍െറ പുത്രന്മാര്‍ സംഭവങ്ങളെല്ലാം കേട്ടു. അവര്‍ 
കോപാകുലരായി. യാക്കോബിന്‍റെ മകളെ 
ബലാത്സംഗം ചെയ്യുകവഴി ശെഖേം യിസ്ധരായേ 
ലുകാര്‍ക്കു മാനക്കേടുണ്ടാക്കിയതറിഞ്ഞ്‌ അവ 
ര്‍ക്കു ഭ്രാന്തിളകി. ശെഖേമിന്‍െറ ഈ കടുംപ്ര 
വൃത്തിയെപ്ഛറ്റി കേട്ടയുടനെ തന്നെ അവര്‍ 
വീട്ടിലേക്കു മടങ്ങിയെത്തി. 

പക്ഷേ ഹമോര്‍ സഹോദരന്മാരോടു സംസാ 
രിച്ചു. അയാള്‍ പറഞ്ഞു, “എന്‍റ മകന്‍ 
ശെഖേമിന്‌ ദീനയെ വളരെ ഇഷ്ടമാണ്‌. ദയ 
വായി അവളെ വിവാഹം കഴിക്കാന്‍ അവനെ 
അനുവദിക്കണം. ഈ വിവാഹം നമുക്കിടയി 
ലുള്ള ഒരു വിശേഷ കരാറായിരിക്കും. അപ്പോള്‍ 
ഞങ്ങളുടെ പുരുഷന്മാര്‍ക്കു നിങ്ങളുടെ സ്ത്രീ 
കളെയും നിങ്ങളുടെ പുരുഷന്മാര്‍ക്ക്‌ ഞങ്ങ 
ളുടെ സ്ത്രീകളെയും വിവാഹം കഴിക്കാം. 10നി 
ങ്ങള്‍ക്കും ഞങ്ങള്‍ താമസിക്കുന്ന അതേ ദേശ 
ത്തു താമസിക്കാം. സ്വന്തമായി സ്ഥലം വാങ്ങാ 
നും ഇവിടെ വ്യാപാരം നടത്താനും നിങ്ങള്‍ക്കു 
സ്വാതന്ത്രയമുണ്ടായിരിക്കും.” 

വയാക്കോബിനോടും സഹോദരന്മാരോടും 
ശെഖേമും സംസാരിച്ചു. ശെഖേം പറഞ്ഞു, “ദയ 











35 


ഉല്പത്തി 33:17-34:25 


വായി എന്നെ സ്വീകരിച്ചാലും. നിങ്ങള്‍ ആവ 
ശ്യപ്പെടുന്നതെന്തും ഞാന്‍ ചെയ്യാം. 1ദീനയെ 
വിവാഹം ചെയ്യാന്‍ എന്നെ അനുവദിച്ചാലും. 
ഞാന്‍ പെണ്‍പണമായി എന്തും തരാം. നിങ്ങള്‍ 
ആവശ്യപ്പെടുന്നതെന്തും ഞാ൯ തരാം. പക്ഷേ 
ദീനയെ വിവാഹം കഴിക്കാനെന്നെ അനുവദി 
ക്കണം.” 

13ശെ ഖേമിനോടും അയാളുടെ പിതാവി 
നോടും കള്ളം പറയാന്‍ യാക്കോബിന്‍റെ പുത്ര 
ന്മാര്‍ തീരുമാനിച്ചു. തങ്ങളുടെ സഹോദരി ദീന 
യോടു ശെഖേം ചെയ്ത ദുഷ്കൃത്യം അവരെ 
അത്രയ്ക്കു ദേഷ്യം പിടിപ്പിച്ചിരുന്നു. അതി 
നാല്‍ സഹോദരന്മാര്‍ അവനോടു പറഞ്ഞു, 
“നീ പരിച്ഛേദനം ചെയ്തിട്ടില്ലാത്തതിനാല്‍ 
ഞങ്ങളുടെ സഹോദരിയെ വിവാഹം കഴി 
ക്കാന്‍ നിന്നെ അനുവദിക്കുവാന്‍ ഞങ്ങള്‍ക്കാ 
വില്ല. നിന്നെ വിവാഹം കഴിക്കുന്നത്‌ ഞങ്ങ 
ളുടെ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം 
ഒരു തെറ്റാണ്‌. 15ഇനി പറയുന്ന ഒരു കാര്യം 
ചെയ്താല്‍ ഞങ്ങള്‍ അവളെ വിവാഹം കഴി 
ക്കാന്‍ നിന്നെ അനുവദിക്കാം: നിന്‍െറ പട്ടണ 
ത്തിലെ ഓരോ പുരുഷനും പരിച്ഛേദനം 
ചെയ്യപ്പെടണം. 16അപ്പോള്‍ നിങ്ങള്‍ ഞങ്ങളെ 
പ്പോലെ ആയിത്തീരുകയും നിങ്ങളുടെ പുരുഷ 
ന്മാര്‍ക്ക്‌ ഞങ്ങളുടെ സ്ത്രീകളെയും ഞങ്ങളുടെ 
പുരുഷന്മാര്‍ക്ക്‌ നിങ്ങളുടെ സ്ത്രീകളെയും 
വിവാഹം കഴിക്കാനുമാവും. അപ്പോള്‍ നമ്മള്‍ 
ഒരു ജനതയായിത്തീരും. 7പരിച്ഛേദനം ചെ 
യാന്‍ നീ വിസമ്മതിച്ചാല്‍ ദീനയെ ഞങ്ങള്‍ 
കൊണ്ടുപോകും.” 

16ഈ കരാര്‍ ഹമോരിനേയും ശെഖേമി 
നേയും സന്തോഷിപ്പിച്ചു. 19ദീനയുടെ സഹോ 
ദരന്മാര്‍ ആവശ്യപ്പെട്ടത്‌ ചെയ്യാന്‍ ശെഖേമിന്‌ 
വളരെ സന്തോഷമായിരുന്നു. 

















പ്രതികാരം 
തന്‍െറ കൂടുംബത്തിലെ ഏറ്റവും ബഹുമാനി 
ക്കപ്പെടുന്ന വ്യക്തി ശെഖേമായിരുന്നു. 





24 ഹമോരും ശെഖേമും തങ്ങളുടെ നഗരകവാട 
ത്തിങ്കലെ സഭ കൂടുന്ന സ്ഥലത്തേക്കു പോയി. 
അവര്‍ നഗരവാസികളോടു പറഞ്ഞു, 21“യി 
സ്രായേലുകാരായ ഇവര്‍ നമ്മുടെ സഹൃദം 
ആഗ്രഹിക്കുന്നു. നമ്മള്‍ അവരെ ഈ ദേശത്തു 
താമസിപ്പിക്കുകയും അവര്‍ നമ്മോടു വ്യാപാ 
രത്തില്‍ ഏര്‍പ്പെടുകയും ചെയ്യട്ടെ. നമുക്ക 
വിടെ ആവശ്യത്തിനു ഭൂമിയും ഉണ്ടല്ലോ. നമുക്ക്‌ 
അവരുടെ സ്ത്രീകളെ വിവാഹം കഴിക്കാനുള്ള 
സ്വാതന്ത്രയവുമുണ്ട്‌. നമ്മുടെ സ്ത്രീകളെ അവ 
ര്‍ക്കു കൊടുക്കാന്‍ നമുക്കു സന്തോഷവുമാണ്‌. 
2പക്ഷേ നമ്മള്‍ ചെയ്യാമെന്ന്‌ ഉറപ്പുകൊടു 
ക്കേണ്ട ഒരു സംഗതിയുണ്ട്‌. നമ്മളെല്ലാം യിസ്രാ 
യേലുകാരെപ്പോലെ പരിച്ഛേദനം ചെയ്യാമെ 
ന്നുറപ്പു കൊടുക്കണം. 23നമ്മളങ്ങനെ 
ചെയ്താല്‍ അവരുടെ കന്നുകാലികളെയും മൃഗ 
ങ്ങളെയും സമ്പത്തും കൊണ്ട നാം ധനികരാകും. 
അതിനാല്‍ നമ്മള്‍ ഈ കരാറുണ്ടാക്കുകയും 
അവരെ നമ്മോടൊത്തു താമസിക്കാനനുവദി 
ക്കുകയും വേണം.” 24സമ്മേളനസ്ഥലത്തുവച്ച്‌ 
അതു കേട്ടവരെല്ലാം ഹമോരിനോടും ശെഖേമി 
നോടും യോജിച്ചു. അപ്പോള്‍ത്തന്നെ എല്ലാ 
വരും _പരിച്ഛേദനത്തിനു വിധേയരാകുകയും 
ചെയ്തു. 

തുന്നു ദിവസത്തിനു ശേഷവും പരിച്ഛേ 
ദനം ചെയ്തവരുടെ മുറിവു ഉണങ്ങിയിരു 











ഉല്പത്തി 34:26-35:18 


ന്നില്ല. ഈ സമയത്ത്‌ അവര്‍ ക്ഷീണിതരായിരി 
ക്കുമെന്ന്‌ യാക്കോബിനന്‍െെറ രണ്ടു പുത്രന്മാരായ 
ശിമെയോനും ലേവിയ്ക്കും മനസ്സിലായി. 
അതിനാല്‍ അവര്‍ നഗരത്തിലേക്കു ചെന്ന്‌ 
എല്ലാ പുരുഷന്മാരെയും വധിച്ചു. 2ദീനയുടെ 
സഹോദരന്മാരായ ശിമെയോനും ലേവിയും 
ഹമോരിനെയും അയാളുടെ പുത്രന്‍ ശെഖേമി 
നെയും വധിച്ചു. എന്നിട്ടവര്‍ ദീനയെ ശെഖേ 
മിന്‍റെ വസതിയില്‍നിന്നും മടക്കിക്കൊണ്ടു 
പോയി. 2ീയാക്കോബിനന്‍െറ പുത്രന്മാര്‍ നഗര 
ത്തിലേക്കുചെന്ന്‌ അവിടെയുണ്ടായിരുന്നതെ 
ല്ലാം മോഷ്ടിച്ചു. ശെഖേം തങ്ങളുടെ സഹോദ 
രിയോടു ചെയ്തതിനെച്ചൊല്ലിയുള്ള അവരു 
ടെ കോപം വിട്ടുമാറിയിരുന്നില്ല. അതിനാല 
വര്‍ എല്ലാ മൃഗങ്ങളെയും തട്ടിക്കൊണ്ടുപോയി. 
അവര്‍ നഗരവാസികളുടെ മുഴുവന്‍ കഴുതക 
ളെയും നഗരത്തിലും വയലുകളിലുമുള്ള എല്ലാ 
സാധനങ്ങളും മോഷ്ടിച്ചു കൊണ്ടുപോയി. 
23നഗരവാസികള്‍ക്കുണ്ടായിരുന്നതെല്ലാം ആ 
സഹോദരന്മാര്‍ കൊണ്ടുപോയി. അവരുടെ 
ഭാര്യമാരെയും കുട്ടികളെയും പോലും കൊണ്ടു 
പോയി. 

പക്ഷേ യാക്കോബ്‌ ശിമെയോനോടും 
ലേവിയോടും പറഞ്ഞു, “നിങ്ങളെനിക്കു വളരെ 
പ്രശ്നങ്ങളാണുണ്ടാക്കിയിരിക്കുന്നത്‌. ഈ സ്ഥ 
ലത്തുളള എല്ലാവരും എന്നെ വെറുക്കും, എല്ലാ 
കനാന്യരും പെരിസ്യരും എനിക്കെതിരെ തിരി 
യും. നമ്മളാകട്ടെ എണ്ണത്തില്‍ കുറവുമാണ്‌. 
ഇവിടുത്തുകാരെല്ലാം ഒന്നിച്ചു നമുക്കെതിരെ 
യുദ്ധം ചെയ്താല്‍ ഞാന്‍ നശിപ്പിക്കപ്പെടും. 
എന്നോടൊപ്പം നമ്മുടെ ആള്‍ക്കാര്‍ മുഴുവന്‍ 
കൊല്ലപ്പെടും.” 

പക്ഷേ ആ സഹോദരന്മാര്‍ പറഞ്ഞു, 
“ഞങ്ങളുടെ സഹോദരിയോട്‌ ഒരു വേശ്യയോ 
ടെന്ന പോലെ അവര്‍ പെരുമാറുന്നത്‌ ഞങ്ങള 
നുവദിക്കണമോ? ഇല്ല! അവര്‍ ചെയ്തത്‌ 
വലിയ കുറ്റം തന്നെ.” 











യാക്കോബ്‌ ബേഥേലില്‍ 
ദൈവം യാക്കോബിനോടു പറഞ്ഞു, 
3൭ “ബേഥേലിലേക്കു പോകുക. അവിടെ 
താമസിച്ച്‌ ആരാധനയ്ക്ക്‌ അവിടെയൊരു 
യാഗപീഠം പണിയുക. സഹോദരനായ ഏശാ 





36 


ത്തിനടുത്തുള്ള ഒരു ഓക്കു മരത്തിനു ചുവട്ടില്‍ 
കുഴിച്ചിട്ടു. 

യാക്കോബും പുത്രന്മാരും അവിടം വിട്ടു. 
അന്നാട്ടുകാര്‍ക്ക്‌ അവരെ പിന്തുടര്‍ന്ന്‌ കൊല്ല 
ണമെന്നുണ്ടായിരുന്നു. എന്നാല്‍ അവര്‍ ഭയ 
ന്നു.” അതുകൊണ്ട്‌ യാക്കോബിനെയും അവ 
ന്‍െറയാളുകളെയും പിന്തുടര്‍ന്നില്പ. അതി 
നാല്‍ യാക്കോബും അവന്‍െറ ആള്‍ക്കാരും 
ലൂസിലേക്കു പോയി. ലൂസ്‌ ഇന്ന്‌ ബേഥേല്‍ 
എന്നാണറിയപ്പെടുന്നത്‌. അത്‌ കനാന്‍ ദേശ 
ത്തെ ഒരു സ്ഥലമാണ്‌. യാക്കോബ്‌ അവിടെ 
യൊരു യാഗപീഠം പണിതു. അവന്‍ ആ സ്ഥല 
ത്തിന്‌ “ഏല്‍ബേഥേല്‍” എന്നു പേരിട്ടു. അവന്‍ 
സഹോദരനില്‍ നിന്നും ഒളിച്ചോടിയപ്പോള്‍ 
ദൈവം അവന്‍ പ്രത്യക്ഷപ്പെട്ട സ്ഥലമായി 
രൂന്നതിനാലാണ്‌ ആ പേര്‍ അവനിട്ടത്‌. 

റിബെക്കയുടെ ആയ ആയിരുന്ന ദെബോര 
അവിടെ വച്ചു മരിച്ചു. അവര്‍ അവളെ ബേഥേ 
ലില്‍ ഒരു ഓക്കു മരത്തിന്‍െറ ചുവട്ടില്‍ 
സംസ്കരിച്ചു. ആ സ്ഥലത്തിനവര്‍ അല്ലോന്‍- 
ബാഖൂത്ത്‌ എന്നു പേരിട്ടു. 














യാക്കോബിന്‍െറ പുതിയ പേര്‍ 

9പദ്ദന്‍-ആരാമില്‍നിന്നും മടങ്ങിയെത്തിയ 
പ്പോള്‍ ദൈവം യാക്കോബിനു വീണ്ടും പ്രത്യ 
ക്ഷപ്പെട്ടു. ദൈവം അവനെ അനുഗ്രഹിച്ചു. 
10ദൈവം യാക്കോബിനോടു പറഞ്ഞു, 
“യാക്കോബ്‌ എന്ന നിന്‍െറ പേരു ഞാന്‍ മാറ്റു 
ന്നു. ഇനിമേല്‍ യാക്കോബ്‌ എന്നായിരിക്കില്ല 
നീ വിളിക്കപ്പെടുക. യിസ്രായേല്‍ എന്നായി 
രിക്കും നീ വം അതിനാല്‍ ദൈവം 
അവന്‍ യിസ്രായേല്‍ എന്നു പേരിട്ടു. 

1ദൈവം അവനോടു പറഞ്ഞു, “സര്‍വ്വശക്ത 
നായ ദൈവം ഞാനാകുന്നു. ഞാ൯ നിന്നെ 
അനുഗ്രഹിക്കുകയും ചെയ്യുന്നു: അനേകം 
സന്താനങ്ങളിലൂടെ ഒരു മഹാജനതയായി 
ത്തീരുക. മറ്റു ജനതകളും മറ്റു രാജാക്കന്മാരും 
നിന്നില്‍ നിന്നുണ്ടാകും. 12അബ്രാഹാമിനും 
യിസ്ഹാക്കിനും ഞാന്‍ ചില പ്രത്യേക ദേശ 
ങ്ങള്‍ നല്‍കി. ഇപ്പോള്‍ ആ സ്ഥലം ഞാന്‍ 
നിനക്കുതരുന്നു. ആ സ്ഥലം നിന്‍െറ സന്തതി 
കള്‍ക്കായും ഞാന്‍ തരുന്നു.” 13എന്നിട്ട്‌ ദൈവം 
അവിടം വിട്ടു. 4്യാക്കോബ്‌ അവിടെയൊരു 
സ്മാരകശില സ്ഥാപിച്ചു. ശിലയിന്മേല്‍ 














വില്‍നിന്നും രക്ഷപ്പെട്ടോടിയപ്പോള്‍ അവിടെ 
നിനക്കു പ്രത്ൃക്ഷപ്പെട്ട ദൈവമായ ഏലിനെ 
ഓര്‍ക്കുക. ആ ദൈവത്തെ ആരാധിക്കാന്‍ 
നിന്‍െറ യാഗപീഠം പണിയുക.” 

2അതിനാല്‍ യാക്കോബ്‌ തന്‍െറ കുടുംബാംഗ 
ങ്ങളോടും എല്ലാ ഭൂൃത്ൃന്മാരോടും പറഞ്ഞു, 
“നിങ്ങളുടെ കൈയിലുള്ള തടികൊണ്ടും ലോ 
ഹംകൊണ്ടുമുണ്ടാക്കിയ അന്യദേവന്മാരുടെ 
എല്ലാ വിഗ്രഹങ്ങളും നശിപ്പിക്കുക. നിങ്ങള്‍ 
സ്വയം ശുദ്ധരാകുക. ശുദ്ധവസ്ത്രങ്ങള്‍ ധരി 
ക്കുക. 3നമുക്കിവിടം വിട്ട്‌ ബേഥേലിലേക്കു പോ 
കാം. അവിടെ ഞാന്‍, എന്‍െറ കുഴപ്പം പിടിച്ച 
സമയങ്ങളിലെന്നെ രക്ഷിച്ച ദൈവത്തിന്‌ ഒരു 
യാഗപീഠം പണിയും. ഞാന്‍ പോയിടത്തെല്ലാം 
ആ ദൈവം എന്നോടൊപ്പം ഉണ്ടായിരുന്നു.” 

അതിനാല്‍ ജനങ്ങള്‍ അവരുടെ കൈയി 
ലുണ്ടായിരൂന്ന എല്ലാ അന്യദൈവങ്ങളെയും 
യാക്കോബിനെ ഏല്ലിച്ചു. അവര്‍ കാതിലണി 
ഞ്ഞിരുന്ന എല്ലാ വളയങ്ങളും യാക്കോബിനു 
കൊടുത്തു. യാക്കോബ്‌ അവ ശെഖേം പട്ടണ 











വീഞ്ഞും എണ്ണയുമൊഴിച്ച്‌ അതിനെ അവന്‍ 
വിശുദ്ധമാക്കി. 5ദൈവം അവിടെവച്ച്‌ യാക്കോ 
ബിനോടു സംസാരിച്ചതിനാല്‍ അതൊരു 
വിശേഷപ്പെട്ട സ്ഥലമാണ്‌. യാക്കോബ്‌ ആ 
സ്ഥലത്തിന്‌ ബേഥേല്‍ എന്നു പേരിട്ടു. 





പ്രസവത്തോടെ റാഹേല്‍ മരിക്കുന്നു 

1യോക്കോബും സംഘവും ബേഥേല്‍ വിട്ടു. 
എഫ്രാത്തയില്‍ എത്തുന്നതിനു തൊട്ടു മുമ്പ്‌ 
റാഹേല്‍ തന്‍െറ കുഞ്ഞിനെ പ്രസവിക്കാനുള്ള 
സമയമായി. 17ഈ പ്രസവത്തോടെ റാഹേല്‍ 
കഠിനയാതനയനുഭവിച്ചു. അവള്‍ക്ക്‌ കഠിന 
വേദനയുണ്ടായിരുന്നു. അതു കണ്ട അവളുടെ 
സൂതികര്‍മ്മിണി പറഞ്ഞു, “ഭയപ്പെടേണ്ട 
റാഹേല്‍. നീ ഒരു പുത്രനെക്കൂടി പ്രസവിക്കാന്‍ 
പോകുന്നു.” 

13പ്രസവത്തിനിടയില്‍ റാഹേല്‍ മരിച്ചു. 
മരണസമയത്ത്‌ അവള്‍ കുട്ടിക്ക്‌ ബെനോനീ 





ഭയന്നു ദൈവത്തില്‍നിന്നുള്ള ഭയം അവരില്‍ വന്നു 
എന്നര്‍ത്ഥം. 


എന്നു പേരിട്ടു. പക്ഷേ യാക്കോബ്‌ അവനെ 
ബെന്യാമീന്‍ എന്നു വിളിച്ചു. 

19ബേത്ത്‌ ലേഹെം എന്ന എഫ്രാത്തിലേ 
ക്കുള്ള വഴിയില്‍ റാഹേലിനെ സംസ്കരിച്ചു. 
20അവളെ ബഹുമാനിക്കാന്‍ അവളുടെ ശവക്കു 
ഴിക്കു മുകളില്‍ യാക്കോബ്‌ ഒരു കല്ലെടുത്തു 
വച്ചു. ഇന്നും ആ കല്പ്‌ അവിടെയുണ്ട്‌. അന 
ന്തരം യിസ്രായേല്‍ തന്‍െറ യാത്ര തുടര്‍ന്നു. 
ഏദെര്‍ഗോപുരത്തിനു തൊട്ടുതെക്ക്‌ അവന്‍ 
താവളമടിച്ചു. 

മാകുറച്ചുകാലമേ യിസ്രായേല്‍ അവിടെ 
തങ്ങിയുള്ളൂ. അവിടെയായിരുന്നപ്പോള്‍ 
രൂബേന്‍, യിസ്രായേലിന്‍റെ ദാസിയായ 
ബില്‍ഹയുമായി ശയിച്ചു. ഇതു കേട്ട യിസ്ധ്രാ 
യേല്‍ വളരെ കോപിച്ചു. 





യിസ്രായേലിനന്‍െറ കുടുംബം 

യാക്കോബിന്‌ പന്ത്രണ്ടു പുത്രന്മാരുണ്ടായി 
രുന്നു. 

മയാക്കോബിന്‍െറയും ലേയയുടെയും പുത്ര 
ന്മാര്‍: ആദ്യജാതന്‍ രൂബേന്‍, ശിമെയോന്‍, 
ലേവി, യെഹൂദാ, യിസ്റ്റാഖാര്‍, സെബൂലൂന്‍. 

4യാക്കോബിന്‍െറയും റാഹേലിന്‍െറയും 
പുത്രന്മാര്‍ യോസേഫും ബെന്യാമീനും ആയി 
രുന്നു. 25റാഹേലിന്‍െറ ഭൂൃത്യയായിരുന്നു 
ബില്‍ഹാ. ദാനും നഫ്താലിയും ബില്‍ഹയു 
ടെയും യാക്കോബിന്‍െറയും പുത്രന്മാരായി 
രുന്നു. 

2ലേയയുടെ ഭൃത്യയായിരുന്നു ന്ധില്ലാ. ന്സില് 
യുടെയും യാക്കോബിന്‍െറയും പുത്രന്മാര്‍ 
ഗാദും ആശേരുമായിരുന്നു. 

പദ്ദന്‍- അരാമില്‍ വച്ചു ജനിച്ച യാക്കോബി 
ന്‍െറ പൂത്രന്മാരാണിവര്‍. 

2യാക്കോബ്‌ ഹെബ്രോന്‍ എന്ന കിര്യത്തര്‍ 
ബ്വയിലുള്ള മമ്രേയില്‍ തന്‍െറ പിതാവായ 
യിസ്ഹാക്കിന്‍െറെ അടുത്തേക്കു പോയി. 
അബ്രാഹാമും യിസ്ഹാക്കും ജീവിച്ചത്‌ അവി 
ടെയായിരുന്നു. 2&യിസ്ഹാക്ക്‌ നൂറ്റിയെണ്‍പതു 
വയസ്സുവരെ ജീവിച്ചു. 22അതിനുശേഷം 
യിസ്ഹാക്ക്‌ ക്ഷീണിതനാകുകയും മരിക്കുകയും 
ചെയ്തു. ദീര്‍ഘവും സമ്പൂര്‍ണ്ണവുമായ ഒരു 
ജീവിതമായിരുന്നു യിസ്ഹാക്കിന്‍േറത്‌. തന്‍െറ 
പിതാവിനെ സംസ്കരിച്ചിടത്തുതന്നെ 
യിസ്ഹാക്കിന്റെ പുത്രന്മാരായ ഏശാവും 
യാക്കോബും അവനെയും സംസ്കരിച്ചു. 





ഏശാവിന്‍െറ കുടുംബം 
ഏശാവിനന്‍െറ കുടുംബചരിത്രം. 2ഏശാ 
36: കനാ൯ദേശക്കാരികളെ വിവാഹം 
കഴിച്ചു. ഹിത്യനായ ഏലോന്‍റെറ പുത്രി ആദാ, 
ഹിവ്യനായ സിബെയോനന്‍െറ പുത്രന്‍ അന 
യുടെ പുത്രി ഒഹൊലീബാ, 3യിശ്മായേലി 
ന്‍െറ പുത്രിയും നെബായോത്തിനന്‍െറ സഹോദ 
രിയുമായ ബാസമത്ത്‌. 4ഏശാവിനും ആദ 
യ്ക്കും എലീഫാസ്‌ എന്നൊരു പുത്രനുണ്ടായി. 
ബാസമത്തിന്‌ രെയൂവേല്‍ എന്നൊരു പുത്രനു 
ണ്ടായി. ഹൊലിബാമയ്ക്കു മൂന്നു പുത്ര 
ന്മാരും പിറന്നു. യെയൂശ്‌, യലാം, കോരഹ്‌, 
കനാന്‍ ദേശത്ത്‌ ഏശാവിനു ജനിച്ച പുത്രന്മാ 
രുടെ പേരുകളാണിവ. 
കനാന്‍ ദേശത്തിനു വഹിക്കാവുന്നതിലും 
വളര്‍ന്നു യാക്കോബിന്‍റെയും ഏശാവി 
നന്‍െറയും കുടുംബങ്ങള്‍. അതിനാല്‍ ഏശാവ്‌ 
തന്‍െറ സഹോദരന്‍ യാക്കോബില്‍നിന്നും 











37 


ഉല്പത്തി 35:19-36:26 


വേര്‍പിരിഞ്ഞു. ഏശാവ്‌, തന്‍െറ ഭാര്യമാര്‍, 
പുത്രീപുത്രന്മാര്‍, അടിമകള്‍, പശുക്കള്‍ മറ്റു 
മൃഗങ്ങള്‍ കനാനില്‍ തനിക്കു കിട്ടിയ മറ്റു 
വസ്തുക്കള്‍ എന്നിവയെല്ലാമായി സേയീര്‍ 
എന്ന മലമ്പ്രദേശത്തേക്കു പോയി. (ഏശാവിന്‌ 
എദോം എന്നും പേരുണ്ടായിരുന്നു- സേയീര്‍ 
രാജ്യത്തിന്‍െറ മറ്റൊരു പേരായിരുന്നു അത്‌.) 
9എദോംകാരുടെ പിതാവാണ്‌ ഏശാവ്‌. 
സേയീര്‍ എന്ന പ്രദേശത്തായിരുന്നു ഏശാവി 
ന്‍െറ പിന്‍ഗാമികള്‍ ജീവിച്ചിരുന്നത്‌. 
10ഏശാവിന്‍െറെ പുത്രന്മാരുടെ പേരുകള്‍: 
ഏശാവിനന്‍െറയും ആദയുടെയും പുത്രന്‍ എലീ 
ഫാസ്‌, ഏശാവിനന്‍െറെയും ബാസമത്തി 
ന്‍െറയും പുത്രന്‍ രെയൂവേല്‍. 
1എലീഫാസിന്‌ അഞ്ചു പുത്രന്മാര്‍ തേമാന്‍, 
സെഫോ, ഓമാര്‍, ഗത്ഥാം, കെനസ്‌, 2എലീ 
ഫാസിന്‌ തിമ്ന എന്നൊരു വെപ്പാട്ടി കൂടിയു 
ണ്ടായിരുന്നു. തിമ്നയ്ക്കും എലീഫാസിനും 
അമാലേക്ക്‌ എന്നൊരു പുത്രനും ഉണ്ടായി. 
13രെയൂവേലിന്‌ നാലു പുത്രന്മാര്‍: നഹത്ത്‌, 
സേറഹ്‌, ശമ്മാ, മിസ്സാ. 
ഏശാവിന്‌ തന്‍റ ഭാര്യയായ ബാസമ 
ത്തില്‍ നിന്നുണ്ടായ പനത്രന്മാരിവരായിരുന്നു. 
4സിബെയോനന്‍െറെ പുത്രനായിരുന്ന അന 
യുടെ മകളായ ഒഹൊലീബാമായിരുന്നു ഏശാ 
വിനന്‍െറ മൂന്നാമത്തെ ഭാര്യ. ഏശാവിന്‍െറയും 
ഒഹൊലീബാമായുടെയും പുത്രന്മാര്‍ യെയൂശ്‌, 
യലാം, കോരഹ്‌ എന്നിവരാണ്‌. 
15ഏശാവില്‍നിന്നുദ്ഭവിച്ച ഗോത്രത്തലവ 
ന്മാര്‍: ഏശാവിന്‍െറ മൂത്തപുത്രന്‍ എലീ ഫാസ്‌, 
എലീഫാസില്‍നിന്നും തേമാന്‍, ഓമാര്‍, സെ 
ഫോ, കെനസ്‌, 1കോരഹ്‌, ഗത്ഥാം, അമാലേക്ക്‌ 
എന്നിവര്‍. ആ ഗോത്രത്തലവന്മാര്‍ ഏശാവി 
നെറ ഭാര്യ ആദയില്‍ നിന്നുള്ളവരാണ്‌. 
17ഏശാവിനന്‍െറെ പുത്രന്‍ രെയൂവേല്‍ ഇനി 
പറയുന്ന കുടുംബങ്ങളുടെ പിതാവായിരുന്നു: 
നഹത്ത്‌, സേരഹ്‌, ശമ്മാ, മിസ്സാ. 
അവരെല്ലാം ഏഎശാവിനന്‍െറ ഭാര്യ ബാസമ 
ത്തില്‍നിന്നുള്ളവരാണ്‌. 
18അനയുടെ പുത്രിയും എശാവിനന്‍െറ ഭാര്യ 
യുമായ ഒഹൊലീബാമാ യെയൂശ്‌, യലാം, 
കോരഹ്‌ എന്നിവര്‍ക്കു ജന്മമരുളി. അവര്‍ മൂവ 
രും അവരുടെ കുടുംബത്തലവന്മാരായിരുന്നു. 
19അവരെല്ലാവരും ഏശാവില്‍നിന്നുള്ള കൂടും 
ബത്തലവന്മാരായി രുന്നു. 
20ഏശാവിനു മുമ്പ്‌ ഹോര്യനായ സേയീര്‍ 
എദോമില്‍ താമസിച്ചിരുന്നു. സേയീരിന്‍െറ 
പുത്രന്മാര്‍ ഇവരാണ്‌. ലോതാന്‍, ശോബാല്‍, 
സിബെയോന്‍, അനാ, 2ദീശോന്‍, ഏസെര്‍, 
ദീശാ൯. ആ പുത്രന്മാരെല്ലാം എദോമില്‍ സേയീ 
രില്‍നിന്നുള്ള ഹോര്യകുടുംബത്തലവന്മാരായി 
രുന്നു. 
2ലോതാന്‍ ഹോരി, ഹേമാം എന്നിവരുടെ 
പിതാവ്‌. തിമ്ന ലോതാന്‍െറ സഹോദരി. 
23അല്‍വാന്‍, മാനഹത്ത്‌, ഏബാല്‍, ശെഫോ, 
ഓനാം എന്നിവര്‍ ശോബാലിന്‍െറ പുത്രന്മാര്‍. 
24സിബെയോന്‍ അയ്യാ, അനാ എന്നീ രണ്ടു 
പുത്രന്മാര്‍. (തന്‍െറ അപ്പന്‍റെ കഴുതകളെ പരി 
പാലിക്കുന്നതിനിടയില്‍ മലകളില്‍ ചൂടുള്ള 
ഉറവകള്‍ കണ്ടെത്തിയവനായിരുന്നു അനാ.) 
2അനാ ദീശോനന്‍്റയും ഒഹൊലീബാമായു 
ടെയും പിതാവായിരുന്നു. 
2ദീശോന്‌ നാല്‌ പുത്രന്മാര്‍. ഹെംദാന്‍, 
എള്‍്ബാന്‍, യിത്രാന്‍, കെരാന്‍ എന്നിവര്‍. 


























ഉല്പത്തി 36:27-37:15 


27ഏസെരിന മൂന്നു പുത്രന്മാര്‍. ബില്‍ഹാന്‍, 
സാവാന്‍, അക്കാ൯ എന്നിവര്‍. 

28ദീശാന്‌ രണ്ടു പുത്രന്മാര്‍. ഈസും അരാ 
നുമായിരുന്നു അവര്‍. 

29ഹോര്യന്‍കുടുംബങ്ങളുടെ തലവന്മാര്‍ ഇനി 
പറയുന്നവരായിരുന്നു: ലോതാ൯ ശോബാല്‍, 
സിബെയോന്‍, അനാ, 3ദീശോന്‍, ഏസെര്‍, 
ദീശാന്‍, സേയീരില്‍ താമസിച്ചിരുന്ന കുടുംബ 
ങ്ങളുടെ നായകന്മാരായിരുന്നു അവര്‍. 3ആ 
സമയം എദോമില്‍ രാജാക്കന്മാരുണ്ടായിരുന്നു. 
യിസ്രായേലിനും വളരെ മുമ്പുതന്നെ എദോ 
മിന്‌ രാജാക്കന്മാരുണ്ടായിരുന്നു. 

33ബെയോരിനന്‍െറ പുത്രനായ ബേല എദോം 
രാജാവായിരുന്നു. ദിന്‍ഹാബാ നഗരം അയാളാ 
യിരുന്നു ഭരിച്ചിരുന്നത്‌. 3ബേല മരിച്ചപ്പോള്‍ 
യോബാബ്‌ രാജാവായി. ബൊസ്രയിലെ സേര 
ഹിറ പുത്രനായിരുന്നു യോബാബ്‌. 34യോ 
ബാബിന്‍െറ മരണാനന്തരം ഹൂശാം ഭരിച്ചു. 
തേമാനികളുടെ ദേശക്കാരനായിരുന്നു ഹൂശാം. 
3്ഹൂശാം മരിച്ചപ്പോള്‍ ഹദദ്‌ രാജാവായി. 
ബെദദിന്‍െറ പുത്രനായിരുന്നു ഹദദ്‌. (മോവ 
ബില്‍വച്ച്‌ മിദ്യാനെ തോല്ലിച്ചയാള്‍ ആയി 
രുന്നു ഹദദ്‌.) അവീത്ത്‌ ത 
യാളായിരുന്നു ഹദദ്‌. 3ഹദദ്‌ മരിച്ച 
സമ്ളാ രാജ്യം ഭരിച്ചു. മസ്രേക്കക്കാരനായ്‌ പു 
സമ്ളാ. 37സമ്ളാ മരിച്ചപ്പോള്‍ ശൌല്‍ ആ 
പ്രദേശം ഭരിച്ചു. യൂഫ്രട്ടീസ്‌ നദീതടത്തിലുള്ള 
രെഹോബോത്തുകാരനായിരുന്നു ശൌല്‍. 
38ശൌലിനന്‍െറ മരണാനന്തരം ബാല്‍ഹാനാ൯ 
ആ രാജ്യം ഭരിച്ചു. അക്ബോരിന്‍െറ പുത്രനാ 
a ബാല്‍ഹാനാന്‍. 39ബാല്‍ഹാനാ൯ മരി 

ച്ചപ്പോ ാള്‍ ഹദര്‍ രാജ്യം ഭരിച്ചു. പാവൂരാജ്യക്കാര 
നായിരുന്നു ഹദര്‍. മെഹേതബേല്‍ എന്നായി 
രുന്നു ഹദറിന്‍െറ ഭാര്യയുടെ പേര. മത്രേദിന്‍െറ 
പുത്രിയായിരുന്നു അവര്‍. (മത്രേദിന്‍െറ 
പിതാവ്‌ മേസാഹാബ്‌ ആയിരുന്നു.) 

4043എദോമ്യന്‍ കുടുംബങ്ങളുടെ പിതാവ്‌ 
ഏശാവ്‌ ആയിരുന്നു: തിമ്നാ, അല്‍വാ, യെഥേ 
ത്തു, ഒഹൊലീബാമാ, ഏലാ, പീനോന്‍, കെനെ 
സ്‌, തേമാന്‍, മിബ്സ്ധാര്‍, മഗ്ദീയേല്‍, ഈരാം 
എന്നിവര്‍ കുടുംബത്തലവന്മാര്‍. ഈ കുടുംബ 
ക്കാരെല്ലാം അതാതു പേരുകളോടുകൂടിയ സ്ഥല 
ങ്ങളില്‍ താമസിച്ചു. 




















യോസേഫ്‌ എന്ന സ്വപ്‌നക്കാരന്‍ 

യാക്കോബ്‌ കനാനില്‍ത്തന്നെ താമസം 

3 തുടര്‍ന്നു. അവന്‍െറ പിതാവ്‌ താമസി 
ച്ചിരുന്ന അതേ പ്രദേശം തന്നെയായിരുന്നു 
അത്‌. 2യാക്കോബിനന്‍െറ കുടുംബകഥ ഇതാണ്‌. 
യോസേഫ്‌ പതിനേഴുകാരനായ ഒരു ചെറു 
പ്പക്കാരനായിരുന്നു. ആടുമേയ്ക്കലായിരുന്നു 
അവന്റെ തൊഴില്‍. തന്‍െറ സഹോദരന്മാരോ 
ടൊത്താണ്‌ അവന്‍ ഈ ജോലി ചെയ്തിരുന്നത്‌. 
ബില്‍ഹയുടെയും സില്പയുടെയും പുത്രന്മാരാ 
യിരുന്നു ആ സഹോദരന്മാര്‍. (യോസേഫി 
ന്‍െറ പിതാവിന്‍െറ ഭാര്യമാരായിരുന്നു ബില്‍ 
ഹയും സില്പയും.) തന്‍െറ സഹോദരന്മാര്‍ 
ചെയ്ത തെറ്റുകള്‍ യോസേഫ്‌ പിതാവിനോടു 
പറഞ്ഞിരുന്നു. 3തന്‍െറ പിതാവായ യിസ്രായേ 
ലിന്‌ വളരെ പ്രായമായപ്പോഴാണ്‌ യോസേഫ്‌ 
ജനിച്ചത്‌. അതിനാല്‍ യോസേഫിനെ യിസ്ധ്രാ 
യേല്‍ മറ്റു മക്കളെക്കാള്‍ അധികം സ്നേഹി 
ച്ചിരുന്നു. യാക്കോബ്‌ തന്‍െറ പുത്രന്‌ ഒരു 
വിശേഷപ്പെട്ട മേലങ്കി നല്‍കി. അത്‌ വളരെ 





38 


നീളമുള്ളതും മനോഹരവുമായിരുന്നു. “തങ്ങ 
ളുടെ പിതാവ്‌ തങ്ങളെക്കാളധികം യോസേ 
ഫിനെ സ്‌നേഹിച്ചിരുന്നുവെന്ന്‌ യാക്കോബി 
നെറ മറ്റു മക്കള്‍ കണ്ടു. അതിനാല്‍ത്തന്നെ 
അവര്‍ തങ്ങളുടെ സഹോദരനെ വെറുത്തു. 
അതിനാലവര്‍ യോസേഫിനോടു സഹൃദം 
പുലര്‍ത്താനൊടക്കെ മടിച്ചു. 

ഒരിക്കല്‍ യോസേഫിന ഒരു വിശേഷപ്പെട്ട 
സ്വപ്നം ഉണ്ടായി. പിന്നീട യോസേഫ്‌ തന്‍റ്റെ 
സഹോദരന്മാരോട്‌ ഈ സ്വപ്നത്തെപ്പറ്റി പറ 
ഞ്ഞു. അതിനുശേഷം സഹോദരന്മാര്‍ അവ 
നോടു കൂടുതല്‍ വെറുപ്പു കാട്ടി. 

യോസേഫ്‌ പറഞ്ഞു, “ഞാനൊരു സ്വപ്നം 
കണ്ടു. 7നമ്മളെല്ലാം ഒരു വയലില്‍ പണിയെടു 
ക്കുകയായിരുന്നു. നമ്മള്‍ ഗോതമ്പിനന്‍െറ കുറ്റ 
കള്‍ കെട്ടിവയ്ക്കുകയായിരുന്നു. അപ്പോള്‍ 
എന്‍െറ കറ്റകളെല്ലാം എഴുന്നേറ്റു നിന്നു. നിങ്ങ 
ളുടെ കറ്റകള്‍ എന്‍െറ കറ്റകളുടെ ചുറ്റും നിര 
ന്നു. നിങ്ങളുടെ കറ്റകള്‍ എന്‍െറ കറ്റകളെ 
താണു വണങ്ങി.” 

അവന്റ സഹോദരന്മാര്‍ പറഞ്ഞു, “ഇതി 
നന്‍െറയര്‍ത്ഥം നീ രാജാവായി ഞങ്ങളെ ഭരിക്കും 
എന്നാണെന്നു നിനക്കു തോന്നുന്നുണ്ടോ?” അവ 
രെല്പറ്റി യോസേഫ്‌ കണ്ട സ്വപ്നങ്ങള്‍ മൂലം 
സഹോദരന്മാര്‍ അവനെ കൂടുതല്‍ വെറുത്തു. 

പിന്നീട യോസേഫ്‌ ഒരു സ്വപ്നം കൂടി 
കണ്ടു. ആ സ്വപ്നത്തെപ്പ്റ്റിയും അവന്‍ 
സഹോദരന്മാരോടു പറഞ്ഞു. യോസേഫ്‌ പറ 
ഞ്ഞു, “ഞാനൊരു സ്വപ്നം കൂടി കണ്ടു. സൂര്യ 
നും ചന്ദ്രനും പതിനൊന്നു നക്ഷത്രങ്ങളും 
എന്നെ നമിക്കുന്നതു ഞാന്‍ കണ്ടു.” 

10 യോസേഫ്‌ തന്‍െറ പിതാവിനോടും ഈ 
സ്വപ്നത്തെപ്പറ്റി പറഞ്ഞു. പക്ഷേ അവന്‍െറ 
അപ്പന്‍ അവനെ ശകാരിച്ചു. അവന്‍െറ അപ്പന്‍ 
പറഞ്ഞു, “ഇതെന്തു സ്വപ്നമാണ്‌? നിന്‍െറ 
അമ്മയും നിറ്റ സഹോദരന്മാരും ഞാനും 
നിന്‍െറ മുമ്പില്‍ നമിക്കുമെന്നാണോ നീ കരു 
തുന്നത്‌?” 

യോസേഫിന്‍റെ സഹോദരന്മാര്‍ക്ക്‌ അവ 
നോടുള്ള അസൂയ തീര്‍ന്നില്ല. എന്നാല്‍ 
യോസേഫിന്‍െറ പിതാവ്‌ ഈ കാര്യങ്ങളെ 
ക്കുറിച്ചും ഇതിന്‍െറ അര്‍ത്ഥം എന്തായിരിക്കു 
മെന്നതിനെപ്പറ്റിയും കൂടുതലായി ചിന്തിക്കാ 
നാരംഭിച്ചു. 

12ഒരു ദിവസം യോസേഫിന്‍റെ സഹോ 
ദരന്മാര്‍ അവരുടെ പിതാവിന്‍െറ ആടുകളെ 
പരിപാലിക്കാന്‍ ശെഖേമിലേക്കു പോയി. 
യാക്കോബ്‌ യോസേഫിനോടു പറഞ്ഞു, 
“ശെഖേമിലേക്കു പോകൂ. അവിടെ നിന്റെ 
സഹോദരന്മാര്‍ എന്‍െറ ആടുകളോടൊത്തു 


Sa 





യോസേഫ്‌ പറഞ്ഞു, “ഞാന്‍ പോകാം.” 

4 യോസേഫിന്‍റെ പിതാവ്‌ പറഞ്ഞു, 
“ചെന്ന്‌ നിന്‍െറ സഹോദരന്മാര്‍ സുരക്ഷിത 
രാണോ എന്നു നോക്കുക. എന്‍െറ ആട്ടിന്‍ 
പറ്റം സുഖമായിരിക്കുന്നോ എന്നും അന്വേ 
ഷിച്ച്‌ മടങ്ങിവന്ന്‌ എന്നോടു പറയുക.” അതി 
നാല്‍ യോസേഫിന്‍െറ പിതാവ്‌ അവനെ 
ഹെബ്രോന്‍ താഴ്വരയില്‍നിന്നും ശെഖേമിലേ 
ക്കയച്ചു. 

15 ശൈഖേമിലെത്തിയ യോസേഫ്‌ അവിടെ 
യൊക്കെ ചുറ്റിക്കറങ്ങി. അലഞ്ഞുതിരയുന്ന 
അവനെ കണ്ട്‌ ഒരാള്‍ ചോദിച്ചു, “നീ എന്താണ്‌ 
തിരയുന്നത്‌?” 








1യോസേഫ്‌ മറുപടി പറഞ്ഞു, “ഞാന്‍ 
എന്റെറ സഹോദരന്മാരെ തെരയുകയാണ്‌. 
എവിടെയാണവര്‍ ആടുകളോടൊത്തു കഴിയു 
ന്നതെന്ന്‌ നിങ്ങള്‍ക്കു കാണിച്ചു തരാനാ 
കുമോ?” 

17അയാള്‍ പറഞ്ഞു, “അവര്‍ ദൂരേക്കു പോയി 
ക്കഴിഞ്ഞു. അവര്‍ ദോഥാനിലേക്കു പോകാന്‍ 
ആലോചിക്കുന്നത്‌ ഞാന്‍ കേട്ടു.” അതിനാല്‍ 
യോസേഫ്‌ തന്‍െറ സഹോദരന്മാരെ പിന്തുടരു 
കയും ദോഥാനില്‍വച്ച്‌ അവരെ കണ്ടുപിടി 
ക്കുകയും ചെയ്തു. 





യോസേഫിനെ അടിമയായി വില്‍ക്കുന്നു 

18യോസേഫ്‌ ദൂരെനിന്നും വരുന്നത്‌ അവ 
ന്‍െറ സഹോദരന്മാര്‍ കണ്ടു. അവനെ കൊല്ലാന്‍ 
പദ്ധതിയിടാ൯ അവന്‍ തീരുമാനിച്ചു. 
19സഹോദരന്മാര്‍ പരസ്പരം പറഞ്ഞു, “ഇതാ 
ആ സ്വപ്നക്കാരന്‍ യോസേഫ്‌ വരുന്നു. 20നമു 
ക്കിപ്പോള്‍ തരം പോലെ അവനെ കൊല്ലാം. 
ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ കിണറ്റിലേക്കു അവ 
ന്‍െറ ശരീരം എറിയാം. ഒരു വന്യമൃഗം അവനെ 
കൊന്നുവെന്ന്‌ നമുക്ക്‌ പിതാവിനോടു പറയാം. 
അപ്പോള്‍ നമുക്ക്‌ അവന്‍െറ സ്വപ്നങ്ങള്‍ 
വെറും സ്വപ്നങ്ങളാണെന്ന്‌ തെളിയിക്കാന്‍ 
കഴിയും.” 

21എന്നാല്‍ രൂബേന്‍ യോസേഫിനെ രക്ഷിക്ക 
ണമെന്നുണ്ടായിരുന്നു. രൂബേന്‍ പറഞ്ഞു, “നമു 
ക്കവനെ കൊല്ലണ്ട. 22അവനെ മുറിവൊന്നും 
ഏല്ലിക്കാതെ കിണറ്റിലിടാം.” യോസേഫിനെ 
രക്ഷിച്ച്‌ പിതാവിന്‍െറയടുത്തേക്കു മടക്കിയയ 
ക്കാനായിരുന്നു അവന്‍െറ പരിപാടി. 2യോ 
സേഫ്‌ തന്‍െറ സഹോദരന്മാരെ സമീപിച്ചു. 
അവര്‍ അവനെ ആക്രമിക്കുകയും അവന്‍െറ 
മനോഹരമായ മേല്‍ക്കുപ്പായം വലിച്ചു കീറിക്ക 
ഒയുകയും ചെയ്തു. 24എന്നിട്ട അവരവനെ 
ഒരു വരണ്ട കിണറ്റിലേക്കെറിഞ്ഞു. 

25യോസേഫ്‌ കിണറ്റിലായപ്പോള്‍ സഹോദ 
രന്മാര്‍ ആഹാരം കഴിക്കാനിരുന്നു. അവര്‍ തല 
ഉയര്‍ത്തി നോക്കിയപ്പോള്‍ ഗിലെയാദില്‍ 
നിന്ന്‌ ഈജിപ്തിലേക്കു പോകുന്ന ഒരു സംഘം 











39 


ഉല്പത്തി 37:16-38:11 


ച്ചും, “അവന്‍ കിണറ്റിലില്ല! ഞാനെന്തു 
ചെയും?” 3സഹോദരന്മാര്‍ ഒരു കോലാടിനെ 
കൊന്ന്‌ അതിന്‍െറ രക്തം യോസേഫിന്‍െറ 
മേലങ്കിയില്‍ ഒഴിച്ചു. 32എന്നിട്ടവര്‍ ആ മേലങ്കി 
തങ്ങളുടെ പിതാവിനെ കാണിച്ചു. അവര്‍ ചോ 
ദിച്ചു, “ഈ മേലങ്കി ഞങ്ങള്‍ക്കു കിട്ടിയതാണ്‌. 
ഇത്‌ യോസേഫിന്‍േറേതാണോ?” 

മേലങ്കി കണ്ട പിതാവ്‌ അത്‌ യോസേ 
ഫിന്‍േറതാണെന്നു തിരിച്ചറിഞ്ഞു, പിതാവ്‌ 
പറഞ്ഞു, “അതെ, അതവന്‍േറതു തന്നെ! ഏതെ 
ങ്കിലും ഒരു കാട്ടുമൃഗം അവനെ കൊന്നതാകാം. 
എന്റെ മകന്‍ യോസേഫിനെ ഒരു കാട്ടുമൃഗം 
തിന്നിരിക്കുന്നു!” ്യാക്കോബിന്‌ തന്‍െറ 
മകനെ ഓര്‍ത്ത്‌ വളരെ ദു:ഖമുണ്ടായി. അയാള്‍ 
തന്‍െറ വസ്ത്രങ്ങള്‍ വലിച്ചുകീറി. അനന്തരം 
താന്‍ ദു:ഖിതനാണെന്നു സൂചിപ്പിക്കുന്ന തര 
ത്തിലുള്ള വിശേഷവസ്ത്രങ്ങശ്‌ യാക്കോബ്‌ 
ധരിച്ചു. വളരെക്കാലം തന്‍െറ പുത്രനെച്ചൊല്ലി 
അയാള്‍ ദു:ഖിച്ചു. യാക്കോബിനെ സമാധാ 
നിപിക്കാ൯ന്‍ എല്ലാ പുത്രന്മാരും പുത്രിമാരും 
ശ്രമിച്ചു. പക്ഷേ യാക്കോബിന്‌ സാന്ത്വനപ്പെ 
ടാനായില്ല. യാക്കോബ്‌ പറഞ്ഞു, “മരിക്കും 
വരെ എന്‍െറ മകനെക്കുറിച്ചോര്‍ത്തു ഞാന്‍ 
ദുഃഖിക്കും.” അതിനാല്‍ തന്‍െറ പുത്രനായ 
യോസേഫിനെ ഓര്‍ത്ത്‌ യാക്കോബ്‌ തുടര്‍ന്നും 
ദു:ഖിച്ചു. 36മിദ്യാന്യരായ കച്ചവടക്കാര്‍ യോ 
സേഫിനെ പിന്നീട ഈജിപ്തില്‍ വിറ്റു. ഫറ 
വോനന്‍െറ അംഗരക്ഷകരുടെ നായകനായ പോ 
ത്തീഫറിനാണ്‌ അവരവനെ വിറ്റത്‌. 














യെഹുൂദയും താമാരും 

3 ആ സമയത്ത്‌ യെഹൂദാ തന്‍െറ സഹോദ 

രന്മാരെ വിട്ട്‌ ഹീരാ എന്നൊരാളോ 
ടൊത്തു താമസിക്കാന്‍ പോയി. അദ്ദുല്ലാം പട്ട 
ണക്കാരനായിരുന്നു ഹീരാ. 2അവിടെ യെഹൂദാ 
ഒരു കനാന്യ പെണ്‍കുട്ടിയെ കണ്ടുമുട്ടുകയും 
അവളെ വിവാഹം കഴിക്കുകയും ചെയ്തു. 
ശൂവാ എന്നായിരുന്നു അവളുടെ പിതാവിന്‍െറ 
പേര്‌. 3കനാന്യക്കാരി ഒരു പുത്രനു ജന്മമേകി. 
അവര്‍ അവന്‍ ഏര്‍ എന്നു പേരിട്ടു. 4പിന്നീട്‌ 





വ്യാപാരികളെ കണ്ടു. അവരുടെ ഒട്ടകങ്ങള്‍ 
ധാരാളം സുഗന്ധദ്രവ്യങ്ങളും സമ്പത്തും വഹി 
ച്ചിരുന്നു. 2 അതിനാല്‍ യെഹൂദാ തന്‍റ സ 
ഹോദരന്മാരോടു പറഞ്ഞു, “നമ്മുടെ സഹോ 
ദരനെ കൊന്നിട്ട്‌ ആ മരണം മറച്ചു പിടിക്കു 
ന്നതുകൊണ്ട്‌ നമുക്കെന്തു ലാഭമാണുണ്ടാകുക? 
2 അവനെ ഈ വ്യാപാരികള്‍ക്കു വിറ്റാല്‍ 
നമുക്ക്‌ കൂടുതല്‍ ലാഭമുണ്ടാകും. അപ്പോള്‍ 
സ്വന്തം സഹോദരനെ കൊന്നുവെന്ന കുറ്റം 
നമ്മുടെമേല്‍ ഉണ്ടാവുകയുമില്ല.” മറ്റു സഹോദ 
രന്മാര്‍ അതംഗീകരിച്ചു. 2മിദ്യാനൃയരായ വ്യാപാ 
രികള്‍ കടന്നു വന്നപ്പോള്‍ സഹോദരന്മാര്‍ 
യോസേഫിനെ കി ണം ല്‍നിന്നും പുറത്തെ 
ടുത്തു. അവര്‍ അവനെ ഇരുപതു വെള്ളിക്കഷ 
ണങ്ങള്‍ക്ക്‌ വ്യാപാരികള്‍ക്കു വിറ്റു. അവര 
വനെ ഈജിപ്തിലേക്കു കൊണ്ടുപോയി. 
2ഇഈ സമയത്തെല്ലാം രൂബേന്‍ സഹോദ 
രന്മാരോടൊത്തുണ്ടായിരുന്നില്ല. യോസേ 
ഫിനെ അവര്‍ വിറ്റകാര്യം അവനറിഞ്ഞിരു 
ന്നില്ല. കിണറ്റിനടുത്തേക്കു മടങ്ങിവന്നപ്പോള്‍ 
രൂബേന്‍ യോസേഫിനെ അവിടെ കാണുവാന്‍ 











അവള്‍ മറ്റൊരു പുത്രനു കൂടി ജന്മമേകി. അവന്‍ 
അവള്‍ ഓനാന്‍ എന്നു പേരിട്ടു. പിന്നീട്‌ 
അവള്‍ക്ക്‌ ശേലാ എന്നൊരു പുത്രനും ജനിച്ചു. 
മൂന്നാത്തെ പുത്രനുണ്ടായപ്പോള്‍ യെഹൂദാ 
കെസീബില്‍ താമസിക്കുകയായിരുന്നു. 

യെഹൂദാ തന്‍െറ മൂത്ത പുത്രനായ ഏരിനു 
ഭാര്യയാക്കാന്‍ വേണ്ടി ഒരു സ്ത്രീയെ തെര 
ഞ്ഞെടുത്തു. താമാര്‍ എന്നായിരുന്നു അവളുടെ 
പേര്‍. 7പക്ഷേ ഏര്‍ വളരെ പാപങ്ങള്‍ ചെയ്തു. 
യഹോവ അവനില്‍ സന്തുഷ്ടനായിരുന്നില്ല. 
അതിനാല്‍ യഹോവ അവനെ വധിച്ചു. അന 
ന്തരം യെഹൂദാ ഏരിന്‍െറെ സഹോദരനായ 
ഓനാനോടു പറഞ്ഞു, “പോയി നിന്‍െറ 
ജ്യേഷ്ഠന്‍െറെ ഭാര്യയോടൊത്ത്‌ ശയിക്കുക. 
അവള്‍ക്ക്‌ ഒരു ഭര്‍ത്താവിനെപ്പോലെയായിത്തീ 
രുക. കൂട്ടികളുണ്ടായാല്‍ അവര്‍ നിന്‍െറ സഹോ 
ദര൯ ഏരിനന്‍െറതായിരിക്കും.” 

താനുമായുള്ള ബന്ധത്തിലുണ്ടാകുന്ന കുട്ടി 
കള്‍ തനന്‍േറതാകില്ലെന്ന്‌ ഓനാ൯ന്‍ അറിഞ്ഞു. 
ഓനാ൯ താമാരുമായി ലൈംഗിക ബന്ധത്തി 














കഴിഞ്ഞില്ല. തന്‍െറ ദുഃഖം പ്രകടിപ്പിക്കാന്‍ 
രൂബേന്‍ തന്‍െറ വസ്ത്രങ്ങള്‍ വലിച്ചു കീറി. 
രൂബേന്‍ സഹോദരന്മാരെ സമീപിച്ച ചോദി 





ലേര്‍പ്പെട്ടുവെങ്കിലും അയാള്‍ ശുക്ടം നിലത്തു 
വീഴ്‌ തു 10ഇത്‌ യഹോവയെ കോപാ 
കുലനാക്കി. അതിനാല്‍ യഹോവ ഓനാനെ 
യും വധിച്ചു. 1॥അനന്തരം യെഹൂദാ തന്‍െറ 


ഉല്പത്തി 38:12-39:4 


മരുമകളോടു പറഞ്ഞു, “നിന്‍െറയപ്പന്‍െറയടു 
ത്തേക്കു മടങ്ങിപ്പോകൂ. എന്‍െറ ഇളയപുത്രന്‍ 
ശേലാ പ്രായപൂര്‍ത്തിയാകും വരെ മറ്റാരെയും 
വിവാഹം കഴിക്കാതെ അവിടെത്തന്നെ 
തങ്ങുക. 

ശേലയും തന്‍െറ സഹോദരന്മാരെപ്പോലെ 
കൊല്ലപ്പെടുമോ എന്ന്‌ യെഹൂദാ ഭയന്നു. 
താമാര്‍ തന്‍െറ പിതാവിന്‍െറ വീട്ടിലേക്കു 
മടങ്ങി. 

പിന്നീട്‌, ശൂവയുടെ പുത്രിയായ യെഹൂദ 
യുടെ ഭാര്യ മരണമടഞ്ഞു. ദുഃഖാചരണ കാലം 
കഴിഞ്ഞയുടനെ യെഹൂദാ അദ്ദുല്ലാമ്യനായ 
തന്‍െറ സുഹൃത്ത്‌ ഹീരയോടൊത്ത്‌ തിമ്നയി 
ലേക്കു പോയി. തന്‍െറ ആടുകളുടെ രോമം 
മുറിക്കാനായിരുന്നു അയാള്‍ തിമ്നയിലേക്കു 
പോയത്‌. 13തന്‍െറ അമ്മായിയപ്പന്‍ ആടുക 
ളുടെ രോമം മുറിക്കാന്‍ തിമ്നയിലേക്കു പോകു 
ന്നതായി താമാര്‍ അറിഞ്ഞു, 4്താന്‍ വിധവയാ 
ണെന്നു കാണിക്കുന്ന അടയാളവസ്ത്രങ്ങളാ 
യിരുന്നു അവള്‍ എപ്പോഴും ധരിച്ചിരുന്നത്‌. 
അതിനാല്‍ അവള്‍ വ്യത്യസ്തമായ വസ്ത്ര 
ങ്ങളണിഞ്ഞ്‌ തലയില്‍ ഒരു മൂടുപടവുമണി 
ഞ്ഞു. എന്നിട്ടവള്‍ തിമ്നയ്ക്കു സമീപമുള്ള 
എനയീമിലേക്കുള്ള വഴിയരികില്‍ ഇരുന്നു. 
യെഹൂദയുടെ ഇളയപുത്രന്‍ ശേലാ വളര്‍ന്നിരി 
ക്കാമെന്ന്‌ താമാരിനറിയാമായിരുന്നു. എന്നാല്‍ 
അവളെ ശേലയുമായി വിവാഹം കഴിച്ചി 
ക്കാന്‍ യെഹൂദയ്ക്കു പരിപാടിയില്ലായിരുന്നു. 

15യെഹൂദാ ആ വഴിയിലൂടെ നടന്നു. അയാള്‍ 
അവളെ കണ്ടുവെങ്കിലും അതൊരു വേശ്യയാ 
യിരിക്കാമെന്നാണു കരുതിയത്‌. (അവള്‍ ഒരു 
വേശ്യയെപ്പോലെ മൂടുപടം കൊണ്ട്‌ മുഖം 
മൂടിയിരുന്നു.) അതിനാല്‍ യെഹൂദാ അവ 
ളോടു ചോദിച്ചു, “ഞാന്‍ നിന്നോടൊത്തു ശയി 
ക്കട്ടെ?” (അവള്‍ തന്‍െറ പുത്രഭാര്യയായ താമാ 
രാണെന്ന്‌ അയാള്‍ അറിഞ്ഞിരുന്നില്ല.) 

അവള്‍ ചോദിച്ചു, “എത്ര പണം തരും?” 

17യെഹൂദാ പറഞ്ഞു, “എന്‍െറ ആട്ടിന്‍ പറ്റ 
ത്തില്‍നിന്നും ഒരു കുഞ്ഞാടിനെ തരാം.” അവള്‍ 
മറുപടി പറഞ്ഞു, “ഞാനതു സമ്മതിക്കുന്നു. 











പക്ഷേ ആടിനെ എനിക്കു തരുന്നതുവരെ 
അങ്ങെനിക്കു ജാമ്യമായി എന്തെങ്കിലും 
തരണം.” 


18യെഹൂദാ ചോദിച്ചു, “ആടിനെ അയച്ചു 
തരുംവരെ അതിനുള്ള തെളിവായി ഞാനെ 
ന്താണു തരേണ്ടത്‌?” താമാര്‍ മറുപടി പറഞ്ഞു, 
“അങ്ങയുടെ മുദ്രമോതിരവും ചരടും ന്നു 
വടിയുമെനിക്കു തരിക. "യെഹൂദാ അവള്‍ക്കു 
തെല്ലാം നല്‍കി. അനന്തരം യെഹുദയും 
താമാറും ലൈംഗികവേഴ്ചയിലേര്‍പ്പെടുകയും 
താമാര്‍ ഗര്‍ഭിണിയാകുകയും ചെയ്തു. 1താ 
മാര്‍ വീട്ടിലേക്കു മടങ്ങിച്ചെന്ന്‌ തന്‍െറ മുഖം 
മറച്ചിരുന്ന മൂടുപടം എടുത്തുകളഞ്ഞു. അന 
ന്തരം അവള്‍ വിധവയുടെ അടയാള വസ്ത്രം 
അണിഞ്ഞു. 

പിന്നീട യെഹൂദാ തന്‍െറ സുഹൃത്ത്‌ ഹീര 
യെ എനയീമില്‍ അയച്ച്‌ ആ വേശ്യയ്ക്ക്‌ 
വാഗ്ദാനം ചെയ്തിരുന്ന ആടിനെ ഏല്പിച്ചു 
വിട്ടു. തന്‍െറ മുദ്രമോതിരവും ഈന്നുവടിയും 
മടക്കി വാങ്ങണമെന്ന്‌ ഹീരയോടു പറയുകയും 
ചെയ്തു. പക്ഷേ ഹീരയ്ക്ക്‌ അവളെ കണ്ടെത്താ 
നായില്ല. ഹീരാ എനയീം പട്ടണത്തിലെ ചില 
രോടു ചോദിച്ചു, “ഈ വഴിയരികില്‍ നിൽക്കാ 
റുണ്ടായിരുന്ന വേശ്യ എവിടെയാണ്‌?” 














40 


അവര്‍ പറഞ്ഞു, “ഈ വഴിയില്‍ ഒരു 
വേശ്യയും ഉണ്ടായിരുന്നില്ല.” 

22അതിനാല്‍ യെഹൂദയുടെ സുഹൃത്ത്‌ മടങ്ങി 
യെത്തി പറഞ്ഞു, “എനിക്ക്‌ ആ സ്ത്രീയെ 
കണ്ടെത്താനായില്ല. മാത്രവുമല്ല അന്നാട്ടില്‍ 
ഒരു വേശ്യയും ഉണ്ടായിട്ടില്ലെന്നു നാട്ടുകാരെ 
ന്നോടു പറയുകയും ചെയ്തു.” 

23അതിനാല്‍ യെഹൂദാ പറഞ്ഞു, “ആ സാധ 
നങ്ങളൊക്കെ അവള്‍ കൈവശം വച്ചു കൊ 
ഒട്ട. ആളുകള്‍ നമ്മെ പരിഹസിക്കുന്നത്‌ 
ഞാനിഷ്ടപ്പെടുന്നില്ല. അവള്‍ക്ക്‌ ആടിനെ 
കൊടുക്കാന്‍ ഞാന്‍ ശ്രമിച്ചു. പക്ഷേ നമുക്ക 
വളെ കണ്ടെത്താനായില്ല. അത്രയും മതി.” 





ഗര്‍ഭിണിയായ താമാര്‍ 

24തൂന്നു മാസങ്ങള്‍ക്കു ശേഷം യെഹൂദയോട്‌ 
ആരോ പറഞ്ഞു, “നിന്‍െറ പുത്രഭാര്യ വേശ്യാ 
വൃത്തിയിലൂടെ ഗര്‍ഭം ധരിച്ചിരിക്കുന്നു.” 

അപ്പോള്‍ യെഹൂദാ പറഞ്ഞു, “അവളെ പുറ 
ത്താക്കി കത്തിച്ചുകളയുക.” 

2ആളുകള്‍ തമാരിനെ കൊല്ലാന്‍ പോയി. 
പക്ഷേ താമാര്‍ തന്‍െറ ഭര്‍ത്തൃപിതാവിന്‌ ഇങ്ങ 
നെയൊരു സന്ദേശം കൊടുത്തയച്ചു. “എന്നെ 
ഗര്‍ഭിണിയാക്കിയവന്‍േറതാണ്‌ ഈ സാധന 
ങ്ങള്‍, സൂക്ഷിച്ചു നോക്കൂ, ഇതാരുടേതാണെന്ന 
റിയില്ലേ? ഈ മുദ്രമോതിരവും ചരടും ആരുടേ 
താണ്‌? ഈ ഉരന്നുവടിയാരുടേതാണ്‌?” 

2ആ സാധനങ്ങള്‍ തിരിച്ചറിഞ്ഞ യെഹൂദാ 
പറഞ്ഞു, “അവള്‍ ചെയ്തത്‌ ശരിയാണ്‌. ഞാ 
നാണു തെറ്റുകാരന്‍. ഞാന്‍ വാഗ്ദാനം ചെയ്ത 
തനുസരിച്ച്‌ എന്‍റെ മകന്‍ ശേലയെ ഞാന 
വള്‍ക്കു നല്‍കിയില്ല.” പിന്നീടൊരിക്കലും യെ 
ഹൂദാ അവളോടൊത്തു ശയിച്ചില്ല. 

മ7താമാരിന്‌ പ്രസവസമയമടുത്തപ്പോള്‍ ഇര 
ട്ടക്കൂട്ടികളെയാണവള്‍ പ്രസവിക്കാന്‍ പോകു 
ന്നതെന്ന്‌ അവര്‍ കണ്ടു. അവള്‍ പ്രസവിക്കവേ 
ഒരു കൂട്ടി കൈ പുറത്തേക്കിട്ടു. സൂതി കര്‍മ്മി 
ണി ആ കൈയില്‍ ഒരു ചുവന്ന ചരടു കെട്ടി. 
“ഈ കുട്ടിയാണ്‌ ആദ്യമുണ്ടായത്‌” എന്ന വൾ 
പറഞ്ഞു, പക്ഷേ ആ കുട്ടി കൈ അകത്തേക്കു 
വലിച്ചു. അനന്തരം മറ്റേ കുട്ടി ആദ്യം ജനിച്ചു. 
അതിനാല്‍ സൂതി കര്‍മ്മിണി പറഞ്ഞു, “നീ 
ആദ്യം പുറത്തു വരുവാന്‍ കഴിവുള്ളവനായി 
രുന്നു!” അതുകൊണ്ട്‌ അവരവന്‍ പേരെസ്സ്‌ 
എന്നു പേരിട്ടു. 3%അതിനുശേഷം മറ്റേ കൂട്ടിയും 
പിറന്നു. കൈയില്‍ ചുവന്ന ചരടു കെട്ടിയവ 
നായിരുന്നു അവന്‍. അവരവന്‍ സേരഹ്‌ എന്നു 
പേരിട്ടു. 











യോസേഫിനെ ഈജിപ്തില്‍ പോത്തീ 
ഫറിനു വില്‍ക്കുന്നു 
യോസേഫിനെ വാങ്ങിയ കച്ചവടക്കാര്‍ 
39 അവനെ ഈജിപ്തിലേക്കു കൊണ്ടു 
പോയി. അവര്‍ അവനെ ഫറവോനന്‍െറ അംഗര 
ക്ഷകനായകനായ പോത്തീഫറിനു വിറ്റു. 
പക്ഷേ യഹോവ യോസേഫിനെ സഹാ 
യിച്ചു. അതിനാലയാള്‍ വിജയിയായി. യോ 
സേഫ്‌ തന്‍റെ യജമാനനായ ഈജിപ്തുകാരന്‍ 
പോത്തീഫറിന്‍െറെ വസതിയില്‍ താമസിച്ചു. 
യഹോവ യോസേഫിനോടൊപ്പമുണ്ടെന്ന്‌ 
പോത്തീഫര്‍ കണ്ടു. അവന്‍ ചെയ്യുന്ന എല്ലാ 
പ്രവൃത്തികളിലും വിജയിയാകുവാ൯ യഹോ 
വ യോസേഫിനെ സഹായിച്ചിരുന്നുവെന്ന്‌ 
പോത്തീഫര്‍ കണ്ടു. 3അതിനാല്‍ പോത്തീ 











ഫറിന്‌ യോസേഫില്‍ വളരെ സന്തോഷ 
മുണ്ടായി. പോത്തീഫര്‍ യോസേഫിനെ തന്‍റ 
വീട്ടു ഭരണച്ചുമതലപോലും ഏല്ലിച്ചു. 
പോത്തീഫറിനുണ്ടായിരുന്ന എല്ലാ സാധനങ്ങ 
ളുടെയും മേല്‍നോട്ടക്കാരന്‍ യോസേഫായി 
ത്തീര്‍ന്നു. യോസേഫ്‌ ആ വീടിന്‍െറ ഭരണ 
ക്കാരനായിത്തീര്‍ന്നതിനു ശേഷം യഹോവ ആ 
വീടിനെയും പോത്തീഫറിന൯െറെ സകല 
വസ്തുവകകളെയും അനുഗ്രഹിച്ചു. യോസേ 
ഫ്‌ മൂലമാണ്‌ യഹോവ ഇങ്ങനെ ചെയ്തത്‌. 
പോത്തീഫറിന്‍െറ വയലില്‍ വളര്‍ന്ന എല്ലാറ്റി 
നെയും യഹോവ അനുഗ്രഹിച്ചു. അതിനാല്‍ 
പോത്തീഫര്‍ തന്‍െറ വീട്ടിലുള്ള എല്ലാറ്റി 
ണ്‍ന്‍െറയും ഉത്തരവാദിത്വം ഏറ്റെടുക്കാന്‍ യോ 
സേഫിനെ അനുവദിച്ചു. പോത്തീഫര്‍ താന്‍ 
കഴിയ്ക്കുന്ന ഭക്ഷണമൊഴിച്ച്‌ ഒന്നിനെപ്പറ്റിയും 
വേവലാതിപ്പെട്ടില്ല. ഭക്ഷണം കഴിക്കുക മാത്രം 
ചെയ്തു. 











പോത്തീഫറിന്‍െറ ഭാര്യയെ യോസേഫ്‌ 
നിരാകരിക്കുന്നു 

യോസേഫ്‌ വളരെ സുന്ദരനും സുമുഖനുമാ 
യിരുന്നു. "കുറേക്കാലത്തിനുശേഷം യോസേഫി 
ന്‍റ യജമാന പത്നി അവനെ ഇഷ്ടപ്പെടാന്‍ 
തുടങ്ങി. ഒരു ദിവസം അവള്‍ അവനോടു പറ 
ഞ്ഞു, “എന്നോടൊപ്പം ശയിക്കുക.” 

പക്ഷേ യോസേഫ്‌ അതു നിരസിച്ചു. 
അവന്‍ പറഞ്ഞു, “തന്‍െറ ഭവനത്തിലുള്ള സക 
ലത്തിലും എന്‍െറ യജമാനന്‍ എന്നെ വിശ്വസി 
ക്കുന്നു. എന്നെ ഇവിടെയുള്ള എല്ലാറ്റിന്റെയും 
ചുമതലക്കാരനും ആക്കിയിരിക്കുന്നു. "ഈ ഭവന 
ത്തിലുള്ള ഓരോന്നിലും അദ്ദേഹം എന്നെ 
തനിക്കു സമനാക്കിയിരിക്കുന്നു. ഞാന്‍ അദ്ദേഹ 
ത്തിന്‍റെ പത്നിയോടൊത്തു ശയിക്കുന്നതു 
തെറ്റാണ്‌! അത്‌ ദൈവവിരുദ്ധമായ പാപ 
മാണ്‌.” 

10ആ സ്ത്രീ ദിവസവും യോസേഫിനോട്‌ 
ഇക്കാര്യത്തെല്ഛറ്റി പറഞ്ഞുവെങ്കിലും താന്‍ 
അവളോടൊത്തു ശയിക്കണമെന്ന ആവശ്യം 
യോസേഫ്‌ നിരസിച്ചു. 1ഒരു ദിവസം യോസേ 
ഫ്‌ തന്‍റെ ജോലിക്കായി വീട്ടിനുള്ളിലേക്കു 





41 


ഉല്പത്തി 39:5-40:8 


ഈ എബ്രായ അടിമ എന്നെ ആക്രമിക്കാന്‍ 
ശ്രമിച്ചു! 18പക്ഷേ അവന്‍ അടുത്തു വന്നപ്പോള്‍ 
ഞാന്‍ നിലവിളിച്ചു. അവന്‍ കുപ്പായം ഉപേ 
ക്ഷിച്ച്‌ ഓടിപ്പോയി.” 


യോസേഫ്‌ തടവറയില്‍ 

19തനന്‍െറ ഭാര്യ പറഞ്ഞതു കേട്ട്‌ യോസേ 
ഫിന്‍൯ന്‍െറെ യജമാനന്‌ കോപമുണ്ടായി. 
20അവിടെ രാജാവിന്‍െറ ശത്രുക്കളെ ഇടുന്ന 
ഒരു തടവറയുണ്ടായിരുന്നു. പോത്തീഫര്‍ യോ 
സേഫിനെ ആ തടവറയിലിട്ടു. യോസേഫ്‌ 
അവിടെ തടവിലുമായി. 

പക്ഷേ യഹോവ യോസേഫിനോടൊപച്പ 
മുണ്ടായിരുന്നു. യഹോവ യോസേഫിനോടു 
കാരുണ്യവാനായിരുന്നു. കുറച്ചു നാളുകള്‍ 
കൊണ്ട്‌ തടവറ സുക്ഷിപ്പുകാരുടെ നായകന്‍ 
യോസേഫിനെ ഇഷ്ടമായിത്തുടങ്ങി. 22അ 
യാള്‍ എല്ലാ തടവുകാരുടെയും ചുമതല യോ 
സേഫിനെ ഏഎലിച്ചു. ചുമതലക്കാരനായെ 
ങ്കിലും തടവുകാരുടെ പണി തന്നെ യോസേഫ്‌ 
ചെയ്തു. 23തടവറയിലുള്ള എല്ലാ സാധനങ്ങ 
ളിലും തടവറ സൂക്ഷിപ്പുകാരന്‍ യോസേഫില്‍ 
വിശ്വാസമര്‍പ്പിച്ചു. യഹോവ യോസേഫി 
നോടൊപ്പം ഉണ്ടായിരുന്നതിനാലാണ്‌ ഇങ്ങനെ 
യൊക്കെ സംഭവിച്ചത്‌. എല്ലാ പ്രവൃത്തികളിലും 
വിജയിയായിരിക്കുവാ൯ യഹോവ യോസേ 
ഫിനെ സഹായിച്ചു. 











യോസേഫ്‌ രണ്ടു സ്വപ്നങ്ങള്‍ 
വ്യാഖ്യാനിക്കുന്നു 

പിന്നീടൊരിക്കല്‍ ഫറവോനന്‍െറ രണ്ടു 
40 ഭൃത്യന്മാര്‍ ഫറവോനെതിരെ എന്തോ 
തെറ്റു ചെയ്തു. ഒരാള്‍ റൊട്ടിക്കാരനും മറ്റൊ 
രാള്‍ ഫറവോനു വീഞ്ഞു വിളമ്പുന്നവനുമാ 
യിരുന്നു. ഫറവോന്‍ ഇവരുടെ പേരില്‍ വളരെ 
കോപമുണ്ടായി. 3അതിനാല്‍ ഫറവോന്‍ അവ 
രെയും യോസേഫിനെ ഇട്ട അതേ തടവറയി 
ലിട്ടു. ഫറവോന്‍റെ അംഗരക്ഷക പ്രമാണിയാ 
യിരുന്ന പോത്തീഫര്‍ ആയിരുന്നു തടവറയുടെ 
ചുമതലക്കാരന്‍. അയാള്‍ രണ്ടു തടവുകാ 











കയറി. ആ സമയം വീട്ടിലുണ്ടായിരുന്ന ഏക 
പുരുഷന്‍ യോസേഫ്‌ ആയിരുന്നു. 7അവന്‍െറ 
യജമാന പത്നി അവന്‍െറ മേലങ്കിയില്‍ പിടി 
കൂടി പറഞ്ഞു, “വരൂ, എന്‍െറ കിടക്കയിലേക്കു 
വരൂ,” പക്ഷേ യോസേഫ്‌ വളരെ വേഗത്തില്‍ 
വീടിനു പുറത്തേക്ക്‌ ഓടിപ്പോയി. അവന്‍െറ 
വേഗതയാല്‍ മേലങ്കി അവളുടെ കയ്യിലിരുന്നു. 
13 യോസേഫ്‌ ഓടിപ്പോയപ്പോള്‍ അവന്‍െറ 
വസ്ത്രം തന്‍െറ കയ്യില്‍ കിട്ടിയെന്ന്‌ അവള്‍ 
മനസ്സിലാക്കി. അതിനാല്‍ അതിന്‍െറ പേരില്‍ 
സംഭവത്തെപ്പറ്റി നുണക്കഥയുണ്ടാക്കാന്‍൯ 
അവള്‍ തീരുമാനിച്ചു. 4അവള്‍ വെളിയിലുള്ള 








രെയും യോസേഫിന്‍െറ കീഴിലാക്കി. കുറച്ചു 
കാലം അവര്‍ തടവറയില്‍ കിടന്നു. $ഒരു രാത്രി, 
രണ്ടു തടവുകാരും ഓരോ സ്വപ്നം കണ്ടു. 
(ഈജിപ്തുരാജാവിന്‍െറ റൊട്ടിക്കാരനും വീ 
ഞ്ഞു വിളമ്പുകാരനുമായിരുന്നു ആ തടവു 
കാര്‍.) ഓരോ തടവുകാരനും അവനവന്‍റെ 
സ്വപ്നമാണ്‌ കണ്ടത്‌. ഓരോ സ്വപ്നത്തിനും 
അതാതിന്‍െറ അര്‍ത്ഥവുമുണ്ടായിരുന്നു. പിറ്റേ 
ന്നു രാവിലെ യോസേഫ്‌ അവരുടെ അടു 
ത്തേക്കു പോയി. ഇരുവരും വിഷാദിച്ചിരിക്കു 
ന്നതു യോസേഫ്‌ കണ്ടു. 'യോസേഫു ചോദി 
ച്ചു, “എന്താ നിങ്ങളിത്ര വ്യാകൂലരായിരിക്കു 




















ആണുങ്ങളെ വിളിച്ചു പറഞ്ഞു, “നോക്കൂ! ഈ 
എബ്രായ അടിമയെ കൊണ്ടുവന്നത്‌ നമ്മെ 
അപമാനിക്കാനാണ്‌. അവന്‍ കടന്നുവന്ന്‌ 
എന്നെ ആക്രമിക്കാന്‍ ശ്രമിച്ചു. പക്ഷേ ഞാ൯ 
നിലവിളിച്ചു. 15അതു അവനെ ഭയപ്പെടുത്തി. 
അവന്‍ ഓടിപ്പോയി. പക്ഷേ അവന്‍െറ 
Se ഇവിടെ ഉപേക്ഷിച്ചു.” 16യോസേ 
ഫിറ യജമാനനായ തന്‍െറ ഭര്‍ത്താവ്‌ വരും 








ന്നത്‌?” 

അവരിരുവരും പറഞ്ഞു, “രാത്രിയില്‍ ഞങ്ങ 
ളിരുവരും ഓരോ സ്വപ്നങ്ങള്‍ കണ്ടു. പക്ഷേ 
അതിന്‍െറ അര്‍ത്ഥമെന്താണെന്നു ഞങ്ങള്‍ക്കു 
മനസ്സിലായിട്ടില്ല. അതു വിശദീകരിക്കുവാ 
നോ വ്യഖ്യാനിക്കാനോ ആരുമില്ല.” 

യോസേഫ്‌ അവരോടു പറഞ്ഞു, “ദൈവ 
ത്തിനു മാത്രമേ സ്വപ്നങ്ങള്‍ മനസ്സിലാക്കു 





വരെ അവള്‍ ആ കുപ്പായം വച്ചു. 17ഇതേ 
കഥ അവള്‍ തന്‍െറ ഭര്‍ത്താവിനോടും പറ 
ഞ്ഞു. അവള്‍ പറഞ്ഞു, “അങ്ങ്‌ കൊണ്ടുവന്ന 





വാനും വ്യാഖ്യാനിക്കാനും കഴിയൂ. അതിനാല്‍ 
നിങ്ങള്‍ ആ സ്വപ്നങ്ങള്‍ എന്നോടു പറയണ 
മെന്നു ഞാനപേക്ഷിക്കുന്നു.” 


ഉല്പത്തി 40:9-41:14 


വീഞ്ഞുകാരന്‍െറ സ്വപ്നം 

അതിനാല്‍ വീഞ്ഞുവിളമ്പുകാരന്‍ തന്‍െറ 
സ്വപ്നം യോസേഫിനു വിവരിച്ചു കൊടു 
ത്തു. അയാള്‍ പറഞ്ഞു, “ഞാന്‍ ഒരു മുന്തിരി 
വള്ളിയെ സ്വപ്നം കണ്ടു. 1അതിനു മൂന്നു 
ശാഖകളുണ്ടായിരുന്നു. അവയില്‍ പൂവുണ്ടാ 
കുന്നതും അതു കായായി മാറുന്നതും ഞാ൯ 
കണ്ടു. ഞാന്‍ ഫറവോന്‍റെ പാനപാത്രം 
പിടിച്ചിരിക്കുകയായിരുന്നു. അതിനാല്‍ ഞാനാ 
മുന്തിരി പറിച്ചു പിഴിഞ്ഞ്‌ പാനപാത്രത്തില്‍ 
വീഴ്ത്തി. എന്നിട്ട്‌ ആ പാനപാത്രം ഫറവോനു 
കൊടുത്തു.” 

12അപ്പോള്‍ യോസേഫ്‌ പറഞ്ഞു, “ഈ 
സ്വപ്നം ഞാന്‍ നിനക്കു വ്യാഖ്യാനിച്ചു തരാം. 
മൂന്നു ശാഖകള്‍ മൂന്നു ദിവസങ്ങളാണ്‌. 13മൂന്നു 
ദിവസങ്ങള്‍ക്കു ശേഷം ഫറവോന്‍ നിന്നോടു 
പൊറുക്കുകയും നിന്നെ നിന്‍െറ ജോലിയി 
ലേക്കു മടക്കി അയയ്ക്കുകയും ചെയ്യും. നീ 
ഫറവോനു വേണ്ടി മുമ്പ്‌ ചെയ്തിരുന്ന ജോലി 
തന്നെ ചെയ്യും. 4പക്ഷേ നിങ്ങള്‍ സ്വതന്ത്രരാ 
വുമ്പോള്‍ എന്നെ ഓര്‍ക്കുക. എന്നോടു സഹാ 
നുഭൂതി കാട്ടുകയും എന്നെ രക്ഷിക്കുകയും ചെ 
യണം. ഫറവോനോടു പറഞ്ഞ്‌ എന്നെ തടവ 
റയില്‍ നിന്നും മോചിപ്പിക്കുക. 13എനന്‍െറ 
നാട്ടില്‍നിന്ന്‌ എന്‍െറ ജനതയായ എബ്രാ 
യരില്‍നിന്ന്‌ ഞാന്‍ ഇവിടെ ബലമായി പിടി 
ച്ചുകൊണ്ടുവരപ്പെടുതാണ്‌. ഞാനൊരു തെറ്റും 
ചെയ്തിട്ടില്ല അതിനാല്‍ ഞാന്‍ ഈ തടവറ 
യില്‍ കിടക്കേണ്ടതില്ല.” 








പാചകക്കാരന്‍െറ സ്വപ്നം 

1മറ്റേ ഭൂത്യന്‍െറ സ്വപ്നം നല്ലതാണെന്ന്‌ 
റൊട്ടിക്കാരനു തോന്നി. അതിനാല്‍ അയാള്‍ 
യോസേഫിനോടു പറഞ്ഞു, “ഞാനും ഒരു 
സ്വപ്നം കണ്ടു. എന്‍െറ തലയില്‍ മൂന്ന്‌ അപ്പ 
ക്കുട്ടകളുണ്ടായിരുന്നു. 17ഏറ്റവും മുകളിലത്തെ 
കുട്ടയില്‍ എല്ലാത്തരത്തിലുള്ള അപ്പങ്ങളുമുണ്ട്‌. 
അവ രാജാവിനുള്ളവയായിരുന്നു. പക്ഷേ അവ 
യെല്ലാം പക്ഷികള്‍ കൊത്തിത്തിന്നു കൊണ്ടി 
രുന്നു. 1യോസേഫ്‌ മറുപടി പറഞ്ഞു, “ഈ 
സ്വപ്നത്തിന്‍റെ അര്‍ത്ഥം ഞാന്‍ നിന്നോടു 
പറയാം. മൂന്നു കുട്ടകള്‍ മൂന്നു ദിവസങ്ങ 
ളെയാണ്‌ കുറിക്കുന്നത്‌. 19മൂന്നു ദിവസങ്ങള്‍ 
കഴിയുന്നതിനു മുമ്പ്‌ രാജാവ്‌ നിന്നെ തടവറ 
യ്ക്കു പുറത്തേക്കു വിളിക്കും. എന്നിട്ടദ്ദേഹം 
നിന്‍െറ തല വെട്ടിക്കളയും! നിന്‍െറ ശരീരം 
രാജാവ്‌ ഒരു തൂണില്‍ കെട്ടിത്തൂക്കിയിടും. പക്ഷി 
കള്‍ നിന്‍െറ ശരീരം കൊത്തിത്തിന്നും.” 





യോസേഫ്‌ മറക്കപ്പെട്ടു 
20തൂന്നു ദിവസങ്ങള്‍ കഴിഞ്ഞു. അത്‌ ഫറ 
വോനന്‍െറെ ജന്മദിനമായിരുന്നു. ഫറവോന്‍ 
തന്‍െറ ഭൃത്യന്മാര്‍ക്കൊക്കെ ഒരു വിരുന്നു നല്‍കി. 
അദ്ദേഹം വീഞ്ഞു വിളമ്പുകാരനെയും റൊട്ടി 


ക്കാരനെയും തടവറയില്‍നിന്നും പോകാന്‍ 
അനുവദിച്ചു. 2വീഞ്ഞുകാരനെ അദ്ദേഹം 
മോചിപ്പിച്ചു. അവന്‍െറ ജോലി ഫറവോന്‍ 





തിരികെ നല്‍കി. അയാള്‍ ഫറവോന്‍റെ 
കയ്യില്‍ ഒരു വീഞ്ഞു പാനപാത്രം കൊടുക്കു 
കയും ചെയ്തു. 2പക്ഷേ ഫറവോന്‍ റൊട്ടിക്കാ 
രനെ തൂക്കിക്കൊന്നു. സംഭവിക്കുമെന്ന്‌ യോസേ 
ഫ്‌ പറഞ്ഞതുപോലെയാണെല്ലാം നടന്നത്‌. 
പക്ഷേ വീഞ്ഞു വിളമ്പുകാര൯ യോസേ 
ഫിനെ രക്ഷിക്കണമെന്ന കാര്യം മറന്നു. അയാള്‍ 





42 


യോസേഫിനെല്ലറ്റി ഫറവോനോട്‌ ഒന്നും പറ 
ഞ്ഞില്ല. അയാള്‍ യോസേഫിനെ മറന്നു. 


ഫറവോന്‍െറ സ്വപ്നങ്ങള്‍ 

രണ്ടു വര്‍ഷങ്ങള്‍ക്കുശേഷം ഫറവോന്‍ 
41 ഒരു സ്വപ്നം കണ്ടു. താന്‍ നൈല്‍ നദീ 
തീരത്ത്‌ നില്‍ക്കുന്നതായാണദ്ദേഹം സ്വപ്നം 
കണ്ടത്‌. നദിയില്‍ നിന്നും ഏഴു പശുക്കള്‍ 
കയറിവന്ന്‌ പുല്ലു തിന്നാന്‍ തുടങ്ങി. ആരോ 
ഗൃമുള്ള മനോഹാരിതയുള്ള പശുക്കളായിരുന്നു 
അവ. 3പിന്നെ ഏഴു പശുക്കള്‍ കൂടി നദിയില്‍ 
നിന്നു കയറി വന്ന്‌ തീരത്തു നില്‍ക്കുന്ന ആരോ 
ഗൃമുള്ള പശുക്കളോടൊത്തു നിന്നു. ഈ പശുക്ക 
ളാകട്ടെ ശോഷിച്ചവയും കാഴ്ചയ്ക്കു ദയനീയ 
വുമായിരുന്നു. രോഗം ബാധിച്ച്‌ ശോഷിച്ച 
ഏഴ്‌ പശുക്കള്‍ ആരോഗ്യമുള്ള ഏഴു പശുക്കളെ 
തിന്നു. ഫറവോന്‍ അപ്പോള്‍ ഉണര്‍ന്നു. 5വീണ്ടും 
ഉറങ്ങാന്‍ കിടന്ന ഫറവോന്‍ പിന്നെയും 
സ്വപ്നം കണ്ടു. ഒരു ചെടിയില്‍ ഏഴു ധാനൃക്ക 
തിരുകള്‍ വളരുന്നതായിരുന്നു ഫറവോന്‍ 
കണ്ടത്‌. ആരോഗ്യമുള്ളതും ധാന്യം നിറഞ്ഞതു 
മായിരുന്നു ആ കതിരുകള്‍. ഏഴു കതിരുകള്‍ 
കൂടി പൊട്ടി മുളയ്ക്കുന്നതായും ഫറവോന്‍ 
പിന്നീടു കണ്ടു. എന്നാലവ മെലിഞ്ഞവയും 
ചൂടുകാറ്റേറ്റു കരിഞ്ഞവയുമായിരുന്നു. 7മെലി 
ഞ്ഞ ധാനൃക്കതിരുകള്‍ നിറഞ്ഞ ധാന്യക്കതിരു 
കളെ വിഴുങ്ങി. അപ്പോള്‍ ഞെട്ടിയുണര്‍ന്ന 
ഫറവോന്‍ അതൊരു സ്വപ്നം മാത്രമായിരു 
ന്നെന്നു മനസ്സിലായി. 8പിറ്റേന്നു രാവിലെ ഈ 
സ്വപ്നത്തെപ്പറ്റിയോര്‍ത്ത്‌ ഫറവോന്‍ വ്യാകു 
ലനായി. അതിനാലദ്ദേഹം ഈജിപ്തിലെ 
എല്ലാ മാന്ത്രികര്‍ക്കും ജ്ഞാനികള്‍ക്കും ആള 
യച്ചു. ഫറവോന്‍ തന്‍െറ സ്വപ്നങ്ങള്‍ അവരെ 
പറഞ്ഞു കേള്‍പ്പിച്ചു. എന്നാല്‍ അവര്‍ക്കാര്‍ക്കും 
അവ വ്യാഖ്യാനിക്കാന്‍ കഴിഞ്ഞില്ല. 




















യോസേഫിനെപ്പറ്റി ഭൃത്യന്‍ 

ഫറവോനോടു പറയുന്നു 
അപ്പോള്‍ വീഞ്ഞുവിളമ്പുകാരന്‍, യോസേ 
ഫിനെ ഓര്‍മ്മിക്കുകയും ഫറവോനോടു പറയു 
കയും ചെയ്തു, “എനിക്കു സംഭവിച്ച ചിലതു 
ഞാനിപ്പോള്‍ ഓര്‍ക്കുന്നു. 1%എന്നോടും റൊട്ടി 





ക്കാരനോടും കോപിച്ച്‌ അങ്ങ്‌ ഒരിക്കല്‍ 
ഞങ്ങളെ തടവിലിട്ടു. 1ഒരു രാത്രി ഞാനും 
അവനും ഓരോ സ്വപ്നം കണ്ടു. ഓരോ 


സ്വപ്നത്തിനും വ്യത്യസ്ത അര്‍ത്ഥമായി രുന്നു. 
തടവറയില്‍ ഒരു എബ്രായക്കാരനായ ചെറു 
ക്കാരനുണ്ടായിരുന്നു. അംഗരക്ഷകപ്രമാണ 
യൂടെ ഭൂൃത്യനായിരുന്നു അയാള്‍. ഞങ്ങള്‍ 
സ്വപ്നത്തെപ്പറ്റി അവനോടു പറയുകയും 
അവനതിനര്‍ത്ഥം വിശദീകരിക്കുകയും ചെ 
യ്തു. അവന്‍ ഓരോ സ്വപ്നത്തിന്‍െറയും 
അര്‍ത്ഥം ഞങ്ങള്‍ക്കു പറഞ്ഞുതന്നു. അവന്‍ 
പറഞ്ഞതൊക്കെ യാഥാര്‍ത്ഥ്യമാവുകയും ചെ 
യ്തു. ഞാന്‍ സ്്വതന്ത്രനാക്കപ്പെടുമെന്നും എനി 
ക്കു തൊഴില്‍ തിരിച്ചുകിട്ടുമെന്നും അവന്‍ പറ 
ഞ്ഞു. റൊട്ടിക്കാരന്‍ തൂക്കിലേറ്റപ്പെടുമെന്നും 
അവന്‍ പറഞ്ഞു. സംഭവിച്ചത്‌ അങ്ങനെ തന്നെ 
യായിരുന്നു!” 


സ്വപ്നം വ്യാഖ്യാനിക്കാന്‍ 

യോസേഫിനെ വിളിക്കുന്നു 
14അതിനാല്‍ ഫറവോന്‍ യോസേഫിനെ തട 
വറയില്‍നിന്നും വരുത്തി. കാവല്‍ക്കാര്‍ വേഗം 


യോസേഫിനെ പുറത്തു കൊണ്ടു വന്നു. 
അയാളെ ക്ഷരം ചെയ്യിച്ച്‌ പുതിയ വസ്ത്ര 
ങ്ങള്‍ ധരിപ്പിച്ചു. എന്നിട്ടവന്‍ ഫറവോനന്‍െറയ 
ടുത്തേക്കുപോയി. 1ഫറവോന്‍ യോസേഫി 
നോടു പറഞ്ഞു, “ഞാനൊരു സ്വപ്നം കണ്ടു. 
എന്നാല്‍ ആര്‍ക്കും ആ സ്വപ്നം വിശദീകരി 
ക്കാനായില്ല. ഒരു സ്വപ്നത്തെക്കുറിച്ചു കേട്ടാല്‍ 
നിനക്കതു വ്യാഖ്യാനിക്കാനുള്ള കഴിവുണ്ടെന്നു 
നിന്നെക്കുറിച്ച്‌ ഞാന്‍ കേട്ടിരിക്കുന്നു.” 

16യോസേഫ്‌ പറഞ്ഞു, “എനിക്കാവില്ല! 
പക്ഷേ ദൈവത്തിന്‌ അങ്ങയുടെ സ്വപ്നം 
വ്യാഖ്യാനിക്കാനായേക്കും ഫറവോന്‍!” 

OES 2D ഫറവോന്‍ യോസേഫിനോടു 
പറഞ്ഞു, “സ്വപ്നത്തില്‍ ഞാന്‍ നൈല്‍നദീ 
തീരത്തു നില്‍ക്കുകയായിരുന്നു. me 
ഏഴു പശുക്കള്‍ വെള്ളത്തില്‍നിന്നു കയറിവന്ന്‌ 
അവിടെ പുല്ലു തിന്നാന്‍ തുടങ്ങി. അവ ആരോ 
ഗൃവും ഭംഗിയുമുള്ള പശുക്കളായിരുന്നു. 19അ 
തിനുശേഷം ഏഴു പശുക്കള്‍കൂടി നദിയില്‍ 
നിന്നു കയറിവരുന്നതു ഞാന്‍ കണ്ടു. എന്നാല്‍ 
അവ മെലിഞ്ഞവയും കണ്ടാല്‍ രോഗം പിടിച്ച 
പോലെയുമായിരുന്നു. ഈജിപ്തിലെവിടെ 
യും ഞാന്‍ കണ്ടിട്ടുള്ളതില്‍ വച്ച്‌ ഏറ്റവും മോശ 
മായ പശുക്കളായിരുന്നു അവ. 2അനന്തരം ഈ 
മെലിഞ്ഞ ഏഴു പശുക്കളും ആരോഗ്യമുള്ള 
ആദ്യത്തെ പശുക്കളെ തിന്നു! 21എന്നിട്ടും അവ 
മെലിഞ്ഞു തന്നെയിരുന്നു. എന്നിട്ടും അവ 
എന്തെങ്കിലും തിന്നതായി എനിക്കു പറയാനാ 
യില്പ. അവ ആരംഭത്തിലേതു പോലെതന്നെ 
മെലിഞ്ഞും ക്ഷീണിച്ചുമിരുന്നു. അപ്പോള്‍ 
ഞാന്‍ ഉണര്‍ന്നു. 22“അടുത്ത സ്വപ്നത്തില്‍ 
ഒരു ചെടിയില്‍നിന്നും ഏഴു ധാന്യക്കതിരുകള്‍ 
മുളയ്ക്കുന്നതായാണ്‌ ഞാന്‍ കണ്ടത്‌. ആരോ 
ഗൃമുള്ളതും ധാന്യസമൂൃദ്ധവുമായ കതിര്‍. 
23അതിനുശേഷം ഏഴു കതിര്‍കൂടി പൊട്ടി മുള 
ച്ചു. എന്നാലവ ശോഷിച്ചവയും ചൂടു കാറ്റില്‍ 
ഉണങ്ങിയവയുമായിരുന്നു. 24അനന്തരം ശോ 
ഷിച്ച കതിരുകള്‍ ആരോഗ്യമുള്ള ഏഴു കതിരുക 
ളെയും തിന്നു. 

“ഈ സ്വപ്നങ്ങളെപ്പറ്റി ഞാനെന്‍െറ മന്ത്ര 
വാദികളോടും ജ്ഞാനി കളോടുമൊക്കെ പറ 














43 


ഉല്പത്തി 41:15-44 


ക്കു ഈജിപ്തില്‍ ഭക്ഷണസമൃദ്ധിയായിരിക്കും. 
30പക്ഷേ തുടര്‍ന്നുള്ള ഏഴു വര്‍ഷക്കാലം ക്ഷാമ 
മായിരിക്കും. തങ്ങള്‍ക്കുമുമ്പുണ്ടായിരൂന്ന ഭക്ഷ 
ണസമൃദ്ധിയെ ഈജിപ്തുകാര്‍ മറക്കുകപോ 
ലും ചെയ്യും. കൊടുംവരള്‍ച്ച രാജ്യത്തെ നശി 
പ്പിക്കും. ആളുകള്‍ സമൃദ്ധിയെ പൂര്‍ണ്ണമായും 
മറക്കും. 

32ഫറവോന്‍, ഒരേ കാര്യത്തെപ്പറ്റി അങ്ങ 
യ്ക്കു രണ്ടു സ്വപ്നങ്ങളുണ്ടായി. കാരണമെ 
ന്തെന്നോ? ഇതു സംഭവിക്കുകതന്നെ ചെയ്യു 
മെന്ന്‌ അങ്ങയെ ബോദ്ധ്യപ്പെടുത്താന്‍ ദൈവം 
ചെയ്തതാണിത്‌. അവന്‍ അതു നടപ്പാക്കുകയും 
ചെയും! 33അതിനാല്‍ ഫറവോന്‍, അങ്ങ്‌ ജ്ഞാ 
നിയും ബുദ്ധിമാനുമായ ഒരാളെ ഈജിപ്തി 
ന്റെ ചുമതല ഏല്പിക്കണം. ജനങ്ങളില്‍ 
നിന്നും ആഹാരപദാര്‍ത്ഥങ്ങള്‍ ശേഖരിക്കാനും 
കുറേപ്പേരെ നിയമിക്കണം. സമൃദ്ധിയുടെ കാല 
ത്ത്‌ ഓരോരുത്തരും തങ്ങള്‍ കൊയ്യുന്ന ഭക്ഷണ 
ധാനൃത്തിന്‍െറ അഞ്ചിലൊന്ന്‌ അവരെ എല്ലി 
ക്കണം. 35അങ്ങനെ അവര്‍ സമൃദ്ധിയുടെ ഏഴു 
കൊല്ലങ്ങളില്‍ ധാരാളം ഭക്ഷണം സമാഹ രിക്കും. 
അവ ആവശ്യമായി വരുന്നത്ര കാലം നഗരങ്ങ 
ളില്‍ സൂക്ഷിക്കും. ഫറവോന്‍, അങ്ങനെ ആ 
ഭക്ഷണപദാര്‍ത്ഥങ്ങള്‍ മുഴുവന്‍ അങ്ങയുടെ 
അധീനതയിലാകും. 3അപ്പ്രോള്‍ പട്ടിണിയുടെ 
ഏഴു വര്‍ഷങ്ങളില്‍ ഈജിപ്തില്‍ ആവശ്യ 
ത്തിനു ഭക്ഷണമുണ്ടാവും. വരള്‍ച്ച ഈജിപ്തി 
നെ നശിപ്പിക്കുകയുമില്ല.” 

37ഫറവേഠന്‍ ഇതു നല്ലൊരാശയമാണെന്നു 
തോന്നി. എല്ലാ ഉദ്യോഗസ്ഥന്മാരും അതംഗീക 
രിക്കുകയും ചെയ്തു. 38അനന്തരം ഫറവോന്‍ 
അവരോടു പറഞ്ഞു, “യോസേഫിനേക്കാള്‍ 
മിടുക്കനായ ഒരാളെ ഇതിനു തെരഞ്ഞെടുക്കാന്‍ 
നമുക്കാകുമെന്ന്‌ എനിക്കു തോന്നുന്നില്ല! 
അവനെ ജ്ഞാനിയാക്കുന്നത്‌ അവനിലുള്ള 
ദൈവത്തിന്‍െറ ആത്മാവാണ്‌!” 

39അതിനാല്‍ ഫറവോന്‍ യോസേഫിനോടു 
പറഞ്ഞു, “ദൈവം നിനക്ക്‌ ഇതെല്ലാം കാട്ടിത്ത 
ന്നതിനാൽ നീ തന്നെയാണ്‌ ഏറ്റവും ജ്ഞാനി 
യായവന്‍. 4നിന്നെ ഞാന്‍ ഈ രാജ്യത്തിന്‍െറ 
ചുമതല ഏലിക്കുകയും ജനങ്ങള്‍ നിന്‍െറ കല്ല 














ഞ്ഞു. എന്നാല്‍ ആ സ്വപ്നങ്ങള്‍ എനിക്കു 
വിശദീകരിച്ചു തരാന്‍ അവര്‍ക്കാര്‍ക്കും സാധി 
ചില്ല. യഥാര്‍ത്ഥത്തില്‍ അവയുടെ അര്‍ത്ഥ 
മെന്താണ്‌?” 





യോസേഫ്‌ സ്വപ്നം വിശദീകരിക്കുന്നു 

25അനന്തരം യോസേഫ്‌ ഫറവോനോടു പറ 
ഞ്ഞു, “ഈ രണ്ടു സ്വപ്നങ്ങളും ഒരേ കാര്യ 
ത്തെപ്പറ്റിയുള്ളവയാണ്‌. ഇനിയെന്താണുടനെ 
സംഭവിക്കാന്‍ പോകുന്നതെന്ന്‌ ദൈവമാണ്‌ 
അങ്ങയോടു പറയുന്നത്‌. 2യേഥാര്‍ത്ഥത്തില്‍ 
രണ്ടു സ്വപ്നങ്ങള്‍ക്കും ഒരേ അര്‍ത്ഥമാണ്‌. ഏഴു 
നല്ല പശുക്കളും ഏഴു നല്ല കതിരുകളും ഏഴു 
നല്ല, വര്‍ഷങ്ങളെയാണ്‌ കുറിയ്ക്കുന്നത്‌. 7മെലി 
ഞ്ഞ്‌ രോഗാതുരമായ ഏഴു പശുക്കളും കട്ടികു 
റഞ്ഞ ഏഴു കതിര്‍ക്കുലകളും സൂചിപ്പിക്കുന്നത്‌ 
ഇവിടെ ഏഴു വര്‍ഷക്കാലം പട്ടിണിയുണ്ടാ 
കുമെന്നുമാണ്‌. ഏഴു നല്ല വര്‍ഷങ്ങള്‍ക്കു ശേഷം 
ഏഴു ചീത്ത വര്‍ഷങ്ങളുണ്ടാകും. 28ഉട൯തന്നെ 
എന്താണുണ്ടാകാ൯ന്‍ പോകുന്നതെന്ന്‌ ദൈവം 
അങ്ങയ്ക്കു കാട്ടിത്തന്നതാണിത്‌. ഞാന്‍ അങ്ങ 
യോടു പറഞ്ഞതു പോലെതന്നെ ദൈവം ഇതെ 
ല്ലാം സംഭവിപ്പിക്കും. 2ഏഴു വര്‍ഷക്കാലത്തേ 




















നകള്‍ അനുസരിക്കുകയും ചെയ്യും. നിന്നെ 
ക്കാള്‍ ശക്തന്‍ ഞാന്‍ മാത്രമായിരിക്കും.” 

യോസേഫിനെ ഫറവോന്‍ മേലധികാരി 
യായി നിയമിച്ച ചടങ്ങ്‌ വിശേഷപ്പെട്ട ഒന്നാ 
യിരുന്നു. ഫറവോന്‍ യോസേഫിനോടു പറ 
ഞ്ഞു, “ഇപ്പോള്‍ ഞാന്‍ നിന്നെ മുഴുവന്‍ ഈജി 
പ്തുരാജ്യത്തിന്‍െറയും ഗവര്‍ണ്ണറായി നിയമി 
ക്കുന്നു.” 42അനന്തരം ഫറവോന്‍ അവനെ മുദ്ര 
മോതിരം അണിയിച്ചു. നേര്‍മയേറിയ പട്ടുവ 
സ്ത്രങ്ങള്‍ ഫറവോന്‍ നല്‍കി. അവന്‍െറ 
കഴുത്തില്‍ സ്വര്‍ണ്ണമാലയും ചാര്‍ത്തി. 43ഫറ 
വോ൯ യോസേഫിനെ രണ്ടാം രഥത്തില്‍ 
കയറ്റി നഗരപ്രദക്ഷിണം നടത്തി. പ്രത്യേക 
അംഗരക്ഷകര്‍ യോസേഫിനു മുമ്പില്‍ നടന്ന്‌ 
ജനങ്ങളോടു പറഞ്ഞു, “യോസേഫിനു 
മുമ്പില്‍ മുട്ടുമടക്കി വന്ദിപ്പിന്‍.” 

അങ്ങനെ യോസേഫ്‌ ഈജിപ്തിനന്‍െറ മുഴു 
വന്‍ ഗവര്‍സണ്ണറായി. 4ഫറവോന്‍ അവനോടു 
പറഞ്ഞു, “ഞാന്‍ ഫറവോന്‍ ആകുന്നു. അതി 
നാല്‍ എനിക്കു തോന്നുന്നതു ഞാന്‍ ചെയ്യും. 
പക്ഷേ നിന്‍െറ അനുവാദമില്ലാതെ ഒരു ഈജി 
പ്തുകാരനും കൈ ഉയര്‍ത്തുകയോ കാല്‍ അന 
ക്കുകയോ ചെയ്കയില്ല.” 














ഉല്പത്തി 41:45-42:13 


4്ഫറവോന്‍ യോസേഫിന്‌ മറ്റൊരു പേരു 
കൂടി നല്‍കി. സാപ്നത്ത്പനേഹ്‌. ആസ്ന 
ത്ത്‌ എന്ന ഒരു ഭാര്യയെക്കുടി ഫറവോന്‍ യോ 
സേഫിനു നല്‍കി. ഓന്‍നഗരത്തിലെ പുരോ 
ഹിതനായ പോത്തിഫേറയുടെ പുത്രിയായി 
രുന്നു അവള്‍. അങ്ങനെ യോസേഫ്‌ ഈജി 
പ്തിന്‍െറ മുഴുവന്‍ ഗവര്‍ണ്ണറായിത്തീര്‍ന്നു. 

ഈജിപ്തിലെ രാജാവിനു വേണ്ടി യോ 
സേഫ്‌ ജോലി ചെയ്യാന്‍ തുടങ്ങിയത്‌ മുപ്പതാം 


44 


ണ്ടെന്ന്‌ യാക്കോബ്‌ അറിഞ്ഞു. അതിനാല്‍ 
യാക്കോബ്‌ തന്‍െറ പുത്രന്മാരോടു പറഞ്ഞു, 
“നമ്മള്‍ എന്തിനാണിവിടെ നിഷ്ക്രിയരായിരി 
ക്കുന്നത്‌? ഈജിപ്തില്‍ വില്‍ക്കാന്‍ മാത്രം 
ധാന്യമുണ്ടെന്നു ഞാനറിയുന്നു. അതിനാല്‍ 
നമുക്കവിടെ ചെന്നു ധാന്യം വാങ്ങാം. അങ്ങനെ 
നമുക്കു മരിക്കാതെ ജീവിക്കാം!” 

അതിനാല്‍ യോസേഫിന്‍റെ സഹോദരന്മാ 
രില്‍ പത്തുപേര്‍ ധാന്യം വാങ്ങാന്‍ ഈജിപ്തി 
ലേക്കു പോയി. യാക്കോബ്‌ ബെന്യാമീനെ 





വയസ്സിലായിരുന്നു. യോസേഫ്‌ ഈജിപ്തിലാ 
കമാനം സഞ്ചരിച്ചു. 4/സമൂൃദ്ധിയുടെ ഏഴു വര്‍ 
ഷക്കാലം ഈജിപ്തിലെ വിളവ്‌ വളരെ വര്‍ദ്ധി 
ച്ചു. സമൃദ്ധിയുടെ ഏഴു വര്‍ഷങ്ങളില്‍ ഈജി 
പ്തില്‍ ഉല്പാദിപ്പിച്ച മുഴുവന്‍ ധാന്യവും ശേഖ 
രിച്ച്‌ യോസേഫ്‌ പട്ടണങ്ങളില്‍ സംഭരിച്ചു. 
നഗരങ്ങള്‍ക്കു സമീപമുള്ള വയലുകളില്‍ വിള 
ഞ്ഞ ധാന്യം ഓരോ നഗരത്തിലുമെന്നവണ്ണം 
യോസേഫ്‌ സംഭരിച്ചു. യോസേഫ്‌ വളരെ 
യധികം ധാന്യം സംഭരിച്ചു. കടലിലെ മണല്‍ 
പോലെ അളക്കാനാവത്തത്ര ധാന്യമുണ്ടായി 
രുന്നു. 

5ആസ്‌്നത്ത്‌ ആയിരുന്നു യോസേഫിന്‍റെ 
ഭാര്യ. ഓനിലെ പുരോഹിതന്‍ പോത്തിഫേറ 
യുടെ പുത്രി. പട്ടിണിയുടെ ആദ്യവര്‍ഷം വന്ന 
പ്പോള്‍ അവര്‍ക്ക്‌ രണ്ടു പുത്രന്മാരുണ്ടായി. 

ടിതൂത്തവന്‍ മനശ്ശെ എന്നു പേരിട്ടു. “എനി 
ക്കുണ്ടായിരുന്ന എല്ലാ കുഴപ്പങ്ങളും എന്‍െറ 
പിതാവിന്‍െറ വസതിയെപ്പറ്റിയുമുള്ള എല്ലാം 
മറക്കാന്‍ ദൈവം എനിക്കവസരമുണ്ടാക്കി.” 
അതിനാലാണ്‌ കുട്ടിക്ക്‌ ആ പേരു നല്‍കിയ 
തെന്നു യോസേഫ്‌ പറഞ്ഞു ട2രണ്ടാമത്തെ 
പുത്രന്‍ എഫ്രയീം എന്നു പേരിട്ടു. യോസേഫ്‌ 
പറഞ്ഞു, “എന്‍െറ കഷ്ടതകളുടെ ദേശത്ത്‌ 
ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നവനാകാന്‍ ദൈ 
വം എന്നെ സഹായിച്ചു.” അതിനാലാണ്‌ യോ 
സേഫ്‌ രണ്ടാം പുത്രന്‌ ആ പേരു നല്‍കിയത്‌. 

















പട്ടിണിക്കാലാരംഭം 

5ടഏഴു വര്‍ഷക്കാലം ജനങ്ങള്‍ക്ക്‌ ആഹാരം 
സമൂദ്ധമായുണ്ടായി. എന്നാല്‍ ആ വര്‍ഷങ്ങള്‍ 
കഴിഞ്ഞു. ട്പട്ടിണിയുടെ ഏഴു വര്‍ഷങ്ങള്‍ 
ആരംഭിച്ചു. യോസേഫ്‌ പറഞ്ഞതുപോലെ 
തന്നെ. ആ പ്രദേശത്തെ ഏതൊരു രാജ്യത്തും 
ഒരു ധാന്യവും വളര്‍ന്നില്ല. പക്ഷേ യോസേഫ്‌ 
ഭക്ഷണം ശേഖരിച്ചു വച്ചതുകൊണ്ട്‌ ഈജിപ്തു 
കാര്‍ക്കു ഭക്ഷിക്കുവാന്‍ ആവശ്യത്തിനു ഭക്ഷണം 
ഉണ്ടായിരുന്നു. ട്ക്ഷാമം ആരംഭിച്ചപ്പോള്‍ ജന 
ങ്ങള്‍ ഫറവോനോടു ഭക്ഷണം ആവശ്യപ്പെടു. 
ഫറവോന്‍ ഈജിപ്തുകാരോടു പറഞ്ഞു, 
“എന്താണു ചെയ്യേണ്ടതെന്ന്‌ യോസേഫി 
നോടു ചെന്നു ചോദിക്കുക.” 

56എല്ലായിടവും കൊടും ക്ഷാമമായിരുന്ന 
തിനാല്‍ യോസേഫ്‌ ഗുദാമുകളില്‍നിന്നും ജന 
ങ്ങള്‍ക്കു ധാന്യം വിതരണം ചെയ്തു. സംഭ 
രിച്ചു വയ്ക്കപ്പെട്ട ധാന്യങ്ങള്‍ യോസേഫ്‌ ജന 
ങ്ങള്‍ക്കു വിറ്റു. ഈജിപ്തിനെ അത്രത്തോളം 
ക്ഷാമം ബാധിച്ചിരുന്നു. ട്ഭൂമിയില്‍ മുഴുവന്‍ 
ക്ഷാമം ബാധിച്ചു! അതിനാല്‍ ഈജിപ്തിനു 
ചുറ്റുമുള്ള രാജ്യക്കാരെല്ലാം ഭക്ഷണം വാങ്ങാന്‍ 
ഈജിപ്തില്‍ വന്നു. 


4 








സ്വപ്നങ്ങള്‍ യാഥാര്‍ത്ഥ്യമാവുന്നു 
കനാനിലും ക്ഷാമം രൂക്ഷമായിരുന്നു. 
പക്ഷേ ഈജിപ്തില്‍ ധാരാളം ധാന്യമു 


മാത്രം അയച്ചില്ല. (യോസേഫിന്‍റെ യഥാ 
ര്‍ത്ഥ സഹോദരന്‍ ബെന്യാമീനായിരുന്നു.) 
ബെന്യാമീന്‌ എന്തെങ്കിലും ദോഷം വന്നേ 
ക്കുമോ എന്ന്‌ യാക്കോബ്‌ ഭയന്നു. 

ടകകനാനില്‍ ക്ഷാമം രൂക്ഷമായിരുന്നതിനാല്‍ 
ധാരാളം പേര്‍ അവിടെനിന്നും ഭക്ഷണം 
വാങ്ങാന്‍ ഈജിപ്തിലേക്കു പോയി. യിസ്രാ 
യേലിന്‍െറ പുത്രന്മാരും അവരോടൊപ്പമുണ്ടാ 
യിരുന്നു. 

യോസേഫായിരുന്നു ആ സമയം ഈജി 
പ്തിലെ ഗവര്‍ണ്ണര്‍. ഭക്ഷണം വാങ്ങാന്‍ പുറമേ 
നിന്നു വന്നിരുന്നവര്‍ക്ക്‌ അതു വില്‍ക്കുന്നതും 
യോസേഫായിരുന്നു. അതിനാല്‍ യോസേഫി 
ന്‍െറ സഹോദരന്മാരും അവന്‍െറ മുമ്പില്‍ വന്ന്‌ 
നമസ്കരിച്ചു. യോസേഫ്‌ തന്‍െറ സഹോദര 
ന്മാരെ കണ്ടപ്പോള്‍ത്തന്നെ അവരെ തിരിച്ചറി 
ഞ്ഞു. എങ്കിലും അപരിചിതരോടെന്നപോലെ 
അയാള്‍ അവരോടു പെരുമാറി. അവന്‍ അവ 
രോടു പരുഷമായി സംസാരിച്ചു. അവന്‍ 
ചോദിച്ചു, “നിങ്ങള്‍ എവിടെനിന്നും വരുന്നു?” 

സഹോദരന്മാര്‍ പറഞ്ഞു, “ഞങ്ങള്‍ കനാ 
നില്‍നിന്നും വന്നവരാണ്‌. ധാന്യം വാങ്ങാനാ 
ണ്‌ ഞങ്ങളിവിടെ വന്നത്‌.” 

ഇവര്‍ തന്‍റെ സഹോദരന്മാരാണെന്ന്‌ 
യോസേഫ്‌ അറിഞ്ഞു. പക്ഷേ അവന്‍ ആരാ 
ണെന്ന്‌ അവര്‍ അറിഞ്ഞിരുന്നില്ല. 9തഞാ൯ തന്‍െറ 
സഹോദരന്മാരെല്ലറ്റി കണ്ടിരുന്ന സ്വപ്നങ്ങള്‍ 
യോസേഫ്‌ ഓര്‍മ്മിക്കുകയും ചെയ്തു. 

















യോസേഫ്‌ സഹോദരന്മാരെ 
ചാരന്മാരെന്നു വിളിക്കുന്നു 

യോസേഫ്‌ തന്‍െറ സഹോദരന്മാരോടു പറ 
ഞ്ഞു, “നിങ്ങള്‍ ഭക്ഷണം വാങ്ങാന്‍ വന്നവരല്ല! 
നിങ്ങള്‍ ചാരന്മാരാണ്‌. ഞങ്ങളുടെ ദര്‍ബ്ബല്യം 
മനസ്ത്ിലാക്കാനാണു നിങ്ങള്‍ വന്നിരിക്കു 
ന്നത്‌. 

പക്ഷേ സഹോദരന്മാര്‍ പറഞ്ഞു, “അല്ല, 
പ്രഭോ! ഞങ്ങള്‍ അങ്ങയുടെ ഭൃത്യന്മാരായാണു 
വന്നത്‌. ഭക്ഷണം വാങ്ങാന്‍ വേണ്ടി മാത്രമാണ്‌ 
ഞങ്ങള്‍ വന്നത്‌. 1ഞ്ങ്ങളെല്ലാം സഹോദര 
ന്മാരും ഒരേ പിതാവിന്‍െറ മക്കളുമാണ്‌. ഞങ്ങള്‍ 
സത്യസന്ധരാണ്‌. ഞങ്ങള്‍ ഭക്ഷണത്തിനു 
വേണ്ടി മാത്രം വന്നവരാണ്‌.” 

12അപ്പോള്‍ യോസേഫ്‌ അവരോടു 
ഞ്ഞു, “അല്ല! ഞങ്ങളുടെ ദനര്‍ബ്ുല്യം 
യാന്‍ വന്നവരാണ്‌ നിങ്ങള്‍.” 

3സഹോദരന്മാര്‍ പറഞ്ഞു, “അല്ല! ഞങ്ങള്‍ 
സഹോദരന്മാരാണ്‌. ഞങ്ങള്‍ പന്ത്രണട്‌ സഹോ 
ദരന്മാരാണ്‌. ഞങ്ങള്‍ ഒരപ്പന്‍െറ മക്കളാണ്‌. 
ഞങ്ങളുടെ ഇളയ സഹോദരന്‍ വീട്ടില്‍ പിതാ 
വിനോടൊത്തിരിക്കുകയാണ്‌. ഒരു സഹോദരന്‍ 
വര്‍ഷങ്ങള്‍ക്കു മുമ്പ്‌ മരിച്ചു. ഞങ്ങള്‍ അങ്ങ 
യുടെ മുമ്പില്‍ ദാസന്മാരാണ്‌. ഞങ്ങള്‍ കനാന്‍ 
ദേശത്തുനിന്നും വന്നവരാണ്‌.” 





പറ 
അറി 








14പക്ഷേ യോസേഫ്‌ അവരോടു പറഞ്ഞു, 
“അല്പ! ഞാന്‍ പറഞ്ഞതു ശരിയാണെന്നു ഞാന്‍ 
കാണുന്നു. നിങ്ങള്‍ ചാരന്മാരാണ്‌. പക്ഷേ 
നിങ്ങള്‍ പറയുന്നതു സത്യമാണെന്നു തെളിയി 
ക്കാന്‍ നിങ്ങള്‍ക്കു ഞാന്‍ അവസരം തരാം. 
നിങ്ങളുടെ ഏറ്റവും ഇളയസഹോദരന്‍ ഇവി 
ടെയെത്തും വരെ നിങ്ങളെ പോകാനനുവദി 
ക്കില്ലെന്ന്‌ ഫറവോന്‍റെ നാമത്തില്‍ ഞാന്‍ 
സത്യം ചെയ്യുന്നു. 1നിങ്ങളിലൊരാള്‍ പോയി 
ഇളയസഹോദരനെ എന്‍െറ മുമ്പില്‍ കൊണ്ടു 
വരാന്‍ ഞാ൯ അനുവദിക്കാം. അതുവരെ 
ബാക്കിയുള്ളവര്‍ തടവറയില്‍ കിടക്കണം. 
നിങ്ങള്‍ പറയുന്നതു സത്യമാണോ എന്നറിയ 
ണമല്ലോ. പക്ഷേ ഞാന്‍ കരുതുന്നത്‌ നിങ്ങള്‍ 
ചാരന്മാരാണെന്നു തന്നെയാണ്‌.” 17അനന്തരം 
യോസേഫ്‌ അവരെ തടവറയില്‍ മൂന്നുദിവസം 


പാര്‍പ്പിച്ചു. 





ശിമെയോനെ ജാമ്യം നിര്‍ത്തുന്നു 
18മൂന്നു ദിവസങ്ങള്‍ക്കു ശേഷം യോസേഫ്‌ 
അവരോടു പറഞ്ഞു, “ഞാന്‍ ദൈവഭയമുള്ള 


45 


ഉല്പത്തി 42:14-37 


നിറച്ച സഞ്ചികളില്‍ പണം തിരികെ വയ്ക്കാന്‍ 
അവന്‍ തന്‍െറ ഭൂത്ൃയന്മാരോട്‌ ആജ്ഞാപിച്ചു. 
അനന്തരം അവരുടെ മടക്കയാത്രക്ക്‌ ആവശ്യമാ 
യതെല്ലാം യോസേഫ്‌ നല്‍കി. 

26അങ്ങനെ സഹോദരന്മാര്‍ ധാന്യങ്ങളെല്ലാം 
കഴുതപ്പുറത്തു കയറ്റി മടങ്ങി. 27വഴിയിലൊ 
രിടത്ത്‌ അവര്‍ രാത്രി കഴിച്ചു കൂട്ടാന്‍ തങ്ങി. 
സഹോദരന്മാരിലൊരാള്‍ കഴുതയ്ക്കു കൊടു 
ക്കാന്‍ തന്‍െറ ധാന്യസഞ്ചി തുറന്നു. അതിനു 
ള്ളില്‍ തന്‍െറ പണം ഇരിക്കുന്നത്‌ അവന്‍ കണ്ടു! 
24അവന്‍ അതു മറ്റു സഹോദരന്മാരോടു പറ 
ഞ്ഞു, “ഇതാ! ധാനൃത്തിനു ഞാന്‍ കൊടുത്ത 
പണം. ആരോ അതെന്‍െറ സഞ്ചിയില്‍ തിരി 
കെ വച്ചു!” സഹോദരന്മാര്‍ വല്ലാതെ ഭയന്നു. 
അവര്‍ പരസ്പരം ചോദിച്ചു, “ദൈവം നമ്മോ 
ടെന്തൊക്കെയാണു ചെയ്തിരിക്കുന്നത്‌?” 





യാക്കോബിനെ വിവരമറിയിക്കുന്നു 
23സഹോദരന്മാര്‍ കനാ൯ദേശത്തുള്ള തങ്ങ 
ളുടെ പിതാവിന്‍െറയടുത്തേക്കു മടങ്ങി. സംഭ 
വിച്ചതെല്ലാം അവര്‍ യാക്കോബിനോടു പറ 





ഒരുവനാണ്‌! ജീവരക്ഷയ്ക്ക്‌ ഇങ്ങനെ ചെയ്യുക. 
19നിങ്ങള്‍ സത്യസന്ധരാണെങ്കില്‍ അതു തെളി 
യിക്കാന്‍ നിങ്ങളില്‍ ഒരാള്‍ തടവറയില്‍ കിട 
ക്കട്ടെ. മറ്റുള്ളവര്‍ക്ക്‌ നിങ്ങള്‍ വാങ്ങിയ ധാന്യം 
എടുത്തുകൊണ്ട്‌ ഭക്ഷണമില്ലാതിരിക്കുന്ന നിങ്ങ 
ളുടെ കുടുംബങ്ങളിലേക്കു മടങ്ങിപ്പോകാം. 
24പക്ഷേ നിങ്ങള്‍ പോയി നിങ്ങളുടെ ഇളയ 
സഹോദരനേയും കൂട്ടി മടങ്ങിവരണം. 
അപ്പോള്‍ നിങ്ങള്‍ സത്യമാണു പറഞ്ഞതെന്ന്‌ 
എനിക്കു ബോധ്യമാകും, നിങ്ങള്‍ക്കു മരിക്കേ 
ണ്ടിവരികയുമില്ല.” 

സഹോദരന്മാര്‍ അതു സമ്മതിച്ചു. അവര്‍ 
പരസ്പരം പറഞ്ഞു, “നമ്മള്‍ നമ്മുടെ ഇളയ 
സഹോദരന്‍ യോസേഫിനോടു ചെയ്തതി 
നുള്ള അനന്തരഫലങ്ങളാണ്‌ നാം അനുഭവിച്ചു 
കൊണ്ടിരിക്കുന്നത്‌. അവന്‍െറ മനോവേദന 
നാം കണ്ടു. തന്നെ രക്ഷിക്കാന്‍ അവന്‍ നമ്മോ 
ടു യാചിച്ചു. എന്നാല്‍ നാം അത്‌ നിരസിച്ചു. 
അതു കൊണ്ടാണു നാം ഈ കുഴപ്പത്തില്‍ വന്നു 
പെട്ടത്‌.” 

se രൂബേന്‍ അവരോടു പറഞ്ഞു, 
“ആ കുട്ടിയെ ഉപദ്രവിക്കരുതെന്ന്‌ ഞാന്‍ നി 
ളോടു പറഞ്ഞതാണ്‌. എന്നാല്‍ നിങ്ങള്‍ അതു 
കേള്‍ക്കാന്‍ കൂടി കൂട്ടാക്കിയില്ല. അതിനാലി 
പ്പോള്‍ അവന്‍െറ മരണത്തിനു നാം ശിക്ഷിക്ക 
പ്പെടുകയാണ്‌.” 

യോസേഫ്‌ ഒരു ദ്വിഭാഷി മുഖാന്തിരമാ 
യിരുന്നു സഹോദരന്മാരോടു സംസാരിച്ചിരു 
ന്നത്‌. അതിനാല്‍ തങ്ങളുടെ ഭാഷ യോസേഫ്‌ 
മനസ്സിലാക്കിയിരുന്നുവെന്ന്‌ അവര്‍ക്കറിയില്ലാ 
യിരുന്നു. പക്ഷേ അവര്‍ പറഞ്ഞതെല്ലാം യോ 
സേഫ്‌ കേള്‍ക്കുകയും മനസ്സിലാക്കുകയും 
ചെയ്തു. 4അവരുടെ വാക്കുകള്‍ യോസേ 
ഫിനെ വേദനിപ്പിച്ചു. അതിനാല്‍ യോസേഫ്‌ 
അവരെ വിട്ട്‌ മാറിയിരുന്നു കരഞ്ഞു. കുറച്ചു 
സമയത്തിനു ശേഷം അയാള്‍ അവരുടെയടു 
ത്തേക്കു മടങ്ങിപ്പോയി. അവന്‍, സഹോദരന്മാ 
രിലൊരുവനായ ശിമെയോനെ അവര്‍ 
കാണ്‍കെ ബന്ധിച്ചു. അവരുടെ സഞ്ചിക 
ളില്‍ ധാന്യം നിറയ്ക്കാന്‍ യോസേഫ്‌ ഭൂത്യന്മാ 
രോടു പറഞ്ഞു. സഹോദരന്മാര്‍ ധാന്യ 
ത്തിന്‍റെ വില നല്‍കി. പക്ഷേ യോസേഫ്‌ 
ആ പണം കൈവശം വച്ചില്ല. അവരുടെ ധാന്യം 





ഞ്ഞു. 30അവര്‍ പറഞ്ഞു, “ആ രാജ്യത്തെ ഗവര്‍ 
ണ്ണര്‍ ഞങ്ങളോടു പരുഷമായി സംസാരിച്ചു. 
ഞങ്ങള്‍ ചാരന്മാരാണെന്ന്‌ അദ്ദേഹം കരുതി! 
31പക്ഷേ, ഞങ്ങള്‍ ചാരന്മാരല്ലെന്നും വിശ്വ 
സ്തരാണെന്നും ഞങ്ങള്‍ അദ്ദേഹത്തോടു പറ 
ഞ്ഞു! 32ഞങ്ങള്‍ പന്ത്രണ്ടു സഹോദരന്മാരു 
ണ്ടെന്ന്‌ ഞങ്ങള്‍ അദ്ദേഹത്തോടു പറഞ്ഞു. 
ഞങ്ങളുടെ പിതാവിനെപ്പറ്റിയും മരണമടഞ്ഞ 
സഹോദരനെവപ്പുറ്റിയും വീട്ടിലുള്ള ഇളയ 
സഹോദരനെല്ലറ്റിയും ഞങ്ങള്‍ അദ്ദേഹ 
ത്തോടു പറഞ്ഞു. 

33“അപ്പോള്‍ ആ രാജ്യത്തെ ഗവര്‍ണ്ണര്‍ ഞങ്ങ 
ളോടു പറഞ്ഞു, “നിങ്ങള്‍ വിശ്വസ്തരാണെന്നു 
തെളിയിക്കാന്‍ ഒരു മാര്‍ഗ്ഗമുണ്ട്‌: നിങ്ങള്‍ 
സഹോദരന്മാരിലൊരുവനെ ഇവിടെ നിര്‍ 
ത്തുക. ധാന്യവുമായി വീട്ടിലേക്കു മടങ്ങുക. 
34എന്നിട്ട്‌ നിങ്ങളുടെ ഇളയസഹോദരനെ 
എനന്‍െറയടുത്തേക്കു കൊണ്ടുവരിക. നിങ്ങള്‍ 
വിശ്വസ്തരാണോ അതോ ഞങ്ങളെ നശിപ്പി 
ക്കാന്‍ ഏതെങ്കിലും സൈന്യം അയച്ചതാണോ 
എന്ന്‌ എനിക്കപ്പോള്‍ അറിയാം. നിങ്ങള്‍ സത്യ 
മാണ്‌ പറയുന്നതെങ്കില്‍ നിങ്ങളുടെ സഹോദ 
രനെ ഞാ൯ തിരിച്ചു തരാം. അവനെ തിരിച്ചു 
തരുന്നതിനോടൊപ്പം ഞങ്ങളുടെ രാജ്യത്തു 
നിന്നും ധാന്യം വാങ്ങുന്നതിനുള്ള സ്വാതന്ത്ര്യ 
വും ഞാന്‍ തരും.” 

അപോള്‍ സഹോദരന്മാര്‍ ഓരോരുത്തരും 
സഞ്ചിയില്‍നിന്നും തങ്ങള്‍ക്കുള്ള ധാന്യം പുറ 
ത്തെടുക്കാന്‍ തുടങ്ങി. ഓരോരുത്തരുടെ സഞ്ചി 
യിലും അവരവരുടെ പണസഞ്ചിയുമുണ്ടായി 
രുന്നു. അതു കണ്ട സഹോദരന്മാരും അവരുടെ 
പിതാവും ഭയന്നു പോയി. 

3യോക്കോബ്‌ അവരോടു പറഞ്ഞു, “എന്‍െറ 
പുത്രന്മാരെ ഓരോരുത്തരെയായി എനിക്കു 
നഷ്ടപ്പെടുത്താനാണോ നിങ്ങളുടെ ഭാവം? 
യോസേഫ്‌ പോയി, ശിമെയോന്‍ പോയി. 
ഇപ്പോള്‍ നിങ്ങള്‍ ബെന്യാമീനെയും കൊണ്ടു 
പോകാന്‍ ശ്രമിക്കുന്നു!” 

പക്ഷേ രൂബേന്‍ തന്‍െറ പിതാവിനോടു 
പറഞ്ഞു, “ബെന്യാമീനെ ഞാന്‍ തിരികെ കൊ 
ണ്ടൂവന്നില്ലെങ്കില്‍ അങ്ങയ്ക്ക്‌ എന്‍െറ രണ്ടു 
പുത്രന്മാരെയും കൊല്ലാം. എന്നെ വിശ്വസി 
ക്കുക. ഞാന്‍ ബെന്യാമീനെ തിരികെ കൊണ്ടു 














ഉല്പത്തി 42:38-43:24 


വരും. 38പക്ഷേ യാക്കോബ്‌ പറഞ്ഞു, “നിങ്ങ 
ളോടൊപ്പം വരാന്‍ ബെന്യാമീനെ ഞാന്‍ അനു 
വദിക്കുകയില്ല. അവന്‍റെ സഹോദരന്‍ മരിച്ചു. 





46 


ശയും കുറച്ചു തേനും സാമ്പ്രാണിയും മൂരും 
ബോടന്‍൯ അണ്ടിയും ബദാമും എടുത്തുകൊ 
ളളുക. 12ഇത്തവണ ഇരട്ടി പണവും കരുതുക. 





ഇനിയിപ്പോള്‍ എന്‍െറ ഭാര്യ റാഹേലില്‍ അവ 
ശേഷിക്കുന്ന ഏക പുത്രന്‍ ഇവനാണ്‌. ഈജി 
പ്തിലേക്കു പോകുമ്പോള്‍ ഇവനെന്തെങ്കിലും 
പറ്റിയാല്‍ അതെന്നെ ദു:ഖിച്ചു മരിക്കാനിട 
യാക്കും. നിങ്ങള്‍ ദുഃഖിതനായ ഈ വയസ്സനെ 
പാതാളത്തിലേക്കു തളളും.” 


ഈജിപ്തിലേക്കു പോകാന്‍ ബെന്യാ 
മീനെ അനുവദിക്കുന്നു 
432 രാജ്യത്ത്‌ ക്ഷാമം രൂക്ഷമായിരുന്നു. 
ഇനജിപ്തില്‍നിന്നും കൊണ്ടുവന്ന 

ധാന്യം മുഴുവന്‍ ജനങ്ങള്‍ തിന്നുതീര്‍ത്തു. 
ധാന്യം തീര്‍ന്നപ്പോള്‍ യാക്കോബ്‌ പുത്രന്മാ 
രോടു പറഞ്ഞു, “ഈജിപ്തിലേക്കു പോയി 
കുറച്ചു ധാന്യങ്ങള്‍ കൂടി വാങ്ങിക്കൊണ്ടു 
വരിക.” 

എന്നാല്‍ യെഹൂദാ യാക്കോബിനോടു പറ 
ഞ്ഞു, “പക്ഷേ അവിടത്തെ ഗവര്‍ണ്ണര്‍ ഞങ്ങളെ 
താക്കീതു ചെയ്തിട്ടുണ്ട്‌. അദ്ദേഹം പറഞ്ഞു, 
“നിങ്ങളുടെ സഹോദരനെ എന്‍െറയടുത്തു 
കൊണ്ടുവന്നില്ലെങ്കില്‍ ഞാന്‍ നിങ്ങളോടു 
സംസാരിക്കുകകൂടിയില്ല.” 4ബെന്യാമീനെക്കൂടി 
ഞങ്ങളോടൊത്തയച്ചാല്‍ ഞങ്ങള്‍ ചെന്നു 
ധാന്യം വാങ്ങാം. അല്ലാത്തപക്ഷം ഞങ്ങള്‍ 
പോകില്ല. അവനെക്കൂടാതെ ചെല്ലരുതെന്നാണ്‌ 
അയാള്‍ പറഞ്ഞിരിക്കുന്നത്‌.” 

യിസ്രായേല്‍ പറഞ്ഞു, “നിങ്ങള്‍ക്കു മറ്റൊരു 
സഹോദരന്‍ കൂടിയുണ്ടെന്ന്‌ നിങ്ങളെന്തിനാ 
ണയാളോടു പറഞ്ഞത്‌? എന്തിനാണിങ്ങനെ 
എന്നെ നിങ്ങള്‍ ദ്രോഹിച്ചത്‌?” 

സഹോദരന്മാര്‍ മറുപടി പറഞ്ഞു, “അയാള്‍ 
ഒരുപാടു ചോദ്യങ്ങള്‍ ചോദിച്ചു. ഞങ്ങളെപ്പ 
റ്റിയും ഞങ്ങളുടെ കുടുംബത്തെപ്പറ്റിയും അയാ 
ള്‍ക്ക്‌ ഒരുപാട്‌ അറിയണമായിരുന്നു. അയാള്‍ 
ചോദിച്ചു, “നിങ്ങളുടെ അപ്പന്‍ ഇപ്പോഴും 
ജീവിച്ചിരിക്കൂന്നുണ്ടോ? വീട്ടില്‍ നിങ്ങള്‍ക്ക്‌ ഒരു 
സഹോദരന്‍ കൂടിയുണ്ടോ?” ഞങ്ങള്‍ അയാ 
ളുടെ ചോദ്യങ്ങള്‍ക്ക്‌ മറുപടി പറയുക മാത്രമേ 
ചെയ്തുള്ളൂ. ഞങ്ങളുടെ സഹോദരനെ കൊ 
ണ്ടുവരണമെന്ന്‌ അയാള്‍ ആവശ്യപ്പെടുമെന്ന്‌ 
ഞങ്ങള്‍ കരുതിയതേയില്ല.” 

അനന്തരം യെഹൂദാ തന്‍െറ പിതാവായ 








നിങ്ങള്‍ കൊടുത്തിട്ടും കഴിഞ്ഞ പ്രാവശ്യം 
നിങ്ങള്‍ക്കു മടക്കിക്കിട്ടിയ പണവും എടുക്കുക. 
അത്‌ ഗവര്‍ണ്ണര്‍ക്ക്‌ ഒരു പിശകു പറ്റിയതാകാം. 
3ബെന്യാമീനെയും കൂട്ടി അയാളുടെയടുത്തേ 
ക്കു മടങ്ങുക. 4നിങ്ങള്‍ ഗവര്‍ണ്ണര്‍ക്ക്‌ മുമ്പില്‍ 
നില്‍ക്കുമ്പോള്‍ നിങ്ങളെ സഹായിക്കാന്‍ ഞാന്‍ 
സര്‍വ്വശക്തനായ ദൈവത്തോടു പ്രാര്‍ത്ഥി 
ക്കാം. ബെന്യാമീനും ശിമെയോനും സുരക്ഷിത 
രായി മടങ്ങിയെത്താനാണ്‌ എന്‍െറ പ്രാര്‍ 
ത്ഥന. അല്ലെങ്കില്‍ പുത്രനഷ്ടത്തില്‍ ഞാന്‍ 
വീണ്ടും ദുഃഖിക്കും.” 

15അതിനാല്‍ ആ സഹോദരന്മാര്‍ ഗവര്‍ണ്ണര്‍ 
ക്കുള്ള കാഴ്ചവസ്തുക്കളെടുത്തു. ആദ്യതവണ 
എടുത്തതിന്‍െറ ഇരട്ടി പണവുമെടുത്തു. ഇത്ത 
വണ ബെന്യാമീനും സഹോദരന്മാരോടൊത്ത്‌ 
ഈജിപ്തിലേക്കു പോയി. 








യോസേഫിന്‍െറ വീട്ടിലേക്ക്‌ സഹോദരന്മാര്‍ 
ക്ഷണിക്കപ്പെടുന്നു 

1ഈജിപ്തില്‍ യോസേഫ്‌ ബെന്യാമീനെ 
അവരോടൊപ്പം കണ്ടു. യോസേഫ്‌ തന്‍െറ ഭൃത്യ 
നോടു പറഞ്ഞു, “അവരെ എന്‍െറ ഭവനത്തി 
ലേക്കു ക്ഷണിക്കുക. ഒരു മൃഗത്തെ കൊന്ന്‌ 
പാകപ്പെടുത്തുക. ഇന്ന്‌ അവരുടെ ഉച്ചഭക്ഷണം 
എന്നോടൊത്താണ്‌.” 17അദ്ദേഹം കല്പിച്ചതു 
പോലെ ഭൃത്യന്‍ ചെയ്തു. അവന്‍ അവരെ 
യോസേഫിന്‍െറ വീട്ടില്‍ കൊണ്ടുവന്നു. 

18യോസേഫിനന്‍െറെ വീട്ടിലേക്കു കൊണ്ടു 
പോയപ്പോള്‍ സഹോദരന്മാര്‍ ഭയന്നു. അവര്‍ 
പറഞ്ഞു, “കഴിഞ്ഞ തവണ നമ്മുടെ ചാക്കുക 
ളില്‍ തിരികെ വയ്ക്കപ്പെട്ട പണം മൂലമാണ്‌ 
നാമിവിടെ കൊണ്ടുവരപ്പെട്ടത്‌. അവര്‍ അത്‌ 
നമുക്കെതിരായ തെളിവായി എടുക്കും. എന്നിട്ട്‌ 
നമ്മുടെ കഴുതകളെ മോഷ്ടിക്കുകയും നമ്മെ 
അടിമളാക്കുകയും ചെയ്യും.” 

19അതിനാല്‍ സഹോദരന്മാര്‍ യോസേഫി 
ന്‍െറ വീടിന്‍െറ ചുമതലയുള്ള ഭൃത്യനെ സമീ 
പിച്ചു. 2അവര്‍ പറഞ്ഞു, “പ്രഭോ, ഇതാണ്‌ 
സത്യമെന്നു ഞങ്ങള്‍ സത്യം ചെയ്യുന്നു: ഞ 
ങ്ങള്‍ കഴിഞ്ഞതവണ ധാന്യങ്ങള്‍ വാങ്ങാന്‍ 
ഇവിടെ വന്നു. 2മാവീട്ടിലേക്കുള്ള വഴിയില്‍ 

















യിസ്രായേലിനോടു പറഞ്ഞു, “ബെന്യാമീന്‍ 
എന്നോടൊപ്പം വരട്ടെ. ഞാനവനെ ശ്രദ്ധി 
ച്ചോളാം. ധാനൃത്തിനായി ഞങ്ങള്‍ ഈജി 
പ്തില്‍ പോകട്ടെ. ഞങ്ങള്‍ പോയില്ലെങ്കില്‍ 
നമ്മുടെ കുട്ടികളടക്കം നാമെല്ലാം മരിക്കും. “അ 
വന്‍ സുരക്ഷിതനാണെന്ന്‌ ഞാന്‍ ഉറപ്പു 
വരൂത്തിക്കൊള്ളാം. അവന്‍െറ കാര്യത്തില്‍ 
ഞാന്‍ ഉത്തരവാദിയായിരിക്കാം. അവനെ 
ഞാന്‍ മടക്കി കൊണ്ടുവന്നില്ലെങ്കില്‍ അങ്ങയ്ക്ക്‌ 
എന്നേക്കും എന്നെ പഴിക്കാം. 1പോകാന്‍ അങ്ങ്‌ 
ഞങ്ങളെ നേരത്തെ അനുവദിച്ചിരുന്നെങ്കില്‍ 
ഇതിനകം രണ്ടു തവണ ഞങ്ങള്‍ പോയിക്ക 
ഴിഞ്ഞേനെ.” 

1അപ്പോള്‍ അവരുടെ പിതാവായ യിസ്ധ്രാ 
യേല്‍ പറഞ്ഞു, “ഇതു സത്യമെങ്കില്‍ ബെന്യാ 
മീനെ നിങ്ങള്‍ കൊണ്ടുപോകുക. പക്ഷേ ഗവര്‍ 
ണ്ണര്‍ക്ക്‌ ഏതാനും കാഴ്ചവസ്തുക്കളും കൊണ്ടു 
പോകുക. നമ്മുടെ നാട്ടില്‍ ലഭ്യമായ എന്തെ 
ങ്കിലും സംഘടിപ്പിക്കുക. കുറച്ചു സുഗന്ധപ്പ 





വച്ച്‌ ഞങ്ങള്‍ ധാന്യച്ചാക്കുകള്‍ തുറന്നപ്പോള്‍ 
ഓരോരുത്തരുടെ പണവും ഓരോ ചാക്കില്‍ 
കണ്ടു. അതെങ്ങനെ അവിടെ വന്നുവെന്ന്‌ 
ഞങ്ങള്‍ക്കറിയില്ല. എന്നാല്‍ ആ പണം ഞങ്ങള്‍ 
തിരികെ കൊണ്ടുവന്നിട്ടുണ്ട. ഇത്തവണ 
ധാന്യം വാങ്ങുന്നതിന്‌ ഞങ്ങള്‍ കുറെക്കൂടി 
പണം കൊണ്ടുവന്നിട്ടുണ്ട്‌.” 

പക്ഷേ ഭൃത്യന്‍ പറഞ്ഞു, “ഭയപ്പെടേണ്ട, 
എന്നെ വിശ്വസിക്കുക. നിങ്ങളുടെയും നിങ്ങ 
ളുടെ പിതാവിന്‍റെയും ദൈവം ഒരു സമ്മാന 
മെന്നനിലയ്ക്ക്‌ നിങ്ങളുടെ ചാക്കില്‍ പണം 
വച്ചതായിരിക്കും. ധാന്യത്തി൯ന്‍െറ വില കഴി 
ഞ്ഞ തവണ എന്നെ ഏല്ലിച്ചതായി ഞാന്‍ 
ഓര്‍ക്കുന്നുണ്ട്‌.” 

അനന്തരം ഭൃത്യന്‍ ശിമെയോനെ തടവറയില്‍ 
നിന്നും കൊണ്ടുവന്നു. 4അയാള്‍ അവരെ യോ 
സേഫിനന്‍െെറ വീട്ടിലേക്കു നയിച്ചു. അവന്‍ 
അവര്‍ക്കു വെള്ളം കൊടുത്തു. അവര്‍ കാലുകള്‍ 
കഴുകി. അനന്തരം അവന്‍ അവരുടെ കഴുത 
കള്‍ക്കും ഭക്ഷണം കൊടുത്തു. 














യോസേഫിനോടൊപ്പമാണു തങ്ങളുടെ 
ഉച്ചയൂണെന്ന്‌ അവര്‍ കേട്ടു. അതിനാല്‍ ഉച്ച 
വരെ അവര്‍ അവനുള്ള കാഴ്ചവസ്തുക്കള്‍ 
ഒരുക്കുന്നതില്‍ വ്യാപൃതരായി. 

2യോസേഫ്‌ വീട്ടിലേക്കു വന്നപ്പോള്‍ 
സഹോദരന്മാര്‍ ഓരോരുത്തരും തങ്ങള്‍ കൊണ്ടു 
വന്ന സമ്മാനങ്ങള്‍ അവനു നല്‍കി. അനന്തരം 
അവര്‍ അവനു മുമ്പില്‍ നമസ്കരിച്ചു. 

2 യോസേഫ്‌ അവരോടു ക്ഷേമാന്വേഷണം 
നടത്തി. അവന്‍ ചോദിച്ചു, “നിങ്ങള്‍ നിങ്ങ 
ളുടെ വയോധികനായ പിതാവിനെലപ്പറ്റി 
എന്നോടു പറഞ്ഞുവല്ലോ, അദ്ദേഹം ഇപ്പോഴും 
സുഖമായിരിക്കുന്നുവല്ലോ?” 

28സഹോദരന്മാര്‍ പറഞ്ഞു, “ഉവ്വ്‌ പ്രഭോ, 
അദ്ദേഹം ഇപ്പോഴും സുഖമായി ജീവിച്ചിരി 
ക്കുന്നു.” വീണ്ടും അവര്‍ യോസേഫിന്‍റെ 
മുമ്പില്‍ നമിക്കുകയും ചെയ്തു. 




















യോസേഫ്‌ ബെന്യാമീനെ കാണുന്നു 

29അനന്തരം യോസേഫ്‌ തന്‍റ സഹോദര 
നായ ബെന്യാമീനെ കണ്ടു. (ബെന്യാമീന്‍െറ 
യും യോസേഫിന്‍െറയും അമ്മ ഒരാളായിരു 
ന്നു.) യോസേഫ്‌ പറഞ്ഞു, “നിങ്ങള്‍ എന്നോടു 
പറഞ്ഞ നിങ്ങളുടെ ഇളയസഹോദരനാണോ 
ഇവന്‍? “അനന്തരം യോസേഫ്‌ ബെന്യാമീ 
നോടു പറഞ്ഞു, “ദൈവം നിന്നെ അനുഗ്രഹി 
കട്ടെ എന്‍െറ കുഞ്ഞേ?” 

30എന്നിട്ട യോസേഫ്‌ ആ മുറിയില്‍നിന്നും 
ഇറങ്ങി ഓടി. താന്‍ അവനെ സ്നേഹിച്ചിരു 
ന്നുവെന്ന്‌ ബെന്യാമീനെ കാണിക്കാന്‍ യോസേ 
ഫിന്‌ വളരെ ആഗ്രഹമുണ്ടായിരുന്നു. അവന്‍ 
കരയണമെന്നു തോന്നി. പക്ഷേ താന്‍ കരയു 
ന്നത്‌ സഹോദരന്മാര്‍ കാണുന്നത്‌ അവനിഷ്ട 
മില്ലായിരുന്നു. അതിനാല്‍ യോസേഫ്‌ തന്‍െറ 
മുറിയിലേക്കോടുകയും അവിടെയിരുന്ന്‌ കര 
യുകയും ചെയ്തു. 31അനന്തരം യോസേഫ്‌ 
തന്‍െറ മുഖം കഴുകി പുറത്തുവന്നു. അവന്‍ 
സ്വയം നിയന്ത്രിച്ചു പറഞ്ഞു, “ആഹാരം കഴി 
ക്കാന്‍ സമയമായി.” 

ദാഭൂത്യന്മാര്‍ യോസേഫിനു പ്രത്യേകം മേശ 
യൊരുക്കി. സഹോദരന്മാർക്കു മറ്റൊരു മേശയും. 
ഈജിപ്തുകാര്‍ക്ക്‌ പ്രത്യേകമായും മേശയൊ 
രുക്കി. എബ്രായരോടൊത്തിരുന്നു ഭക്ഷണം കഴി 
ക്കുന്നത്‌ ഈജിപ്തുകാര്‍ ഉചിതമായി കരുതി 
യിരുന്നില്ല. 3യോസേഫ്‌ അവരെ അവരുടെ 
സ്ഥലങ്ങളില്‍ ഇളയസഹോദരന്‍ മുതല്‍ മൂത്ത 
യാള്‍വരെ എന്ന ക്രമത്തില്‍ ഇരുത്തി. ഇതില്‍ 
അവര്‍ അത്ഭുതപ്പെട്ടു. 34ഭൂത്യന്മാര്‍ യോസേഫി 
നെറ മേശമേല്‍നിന്നും ഭക്ഷണമെടുത്ത്‌ അവ 
ര്‍ക്ക്‌ വിളമ്പുകയായിരുന്നു. പക്ഷേ മറ്റുള്ളവരെ 
ക്കാള്‍ അഞ്ചുമടങ്ങു ഭക്ഷണം ബെന്യാമീനു 
വിളമ്പി. കുടിച്ചു മത്തരാകുന്നതുവരെ സഹോ 
ദരന്മാര്‍ യോസേഫിനോടൊത്തിരുന്നു തിന്നു 


കയും കുടിക്കുകയും ചെയ്തു. 
4 അനന്തരം യോസേഫ്‌ തന്‍െറ ഭൃത്യന്‍ 
ഒരു കല്പന നല്‍കി. യോസേഫ്‌ പറ 
ഞ്ഞു, “അവരുടെ ചാക്കുകളില്‍ അവര്‍ക്കെടുക്കാ 
വുന്നത്ര ധാന്യം നിറയ്ക്കുക. ഓരോരുത്തരു 
ടെയും പണവും അവരുടെ ചാക്കുകളില്‍ 
വയ്ക്കണം. ഇളയ സഹോദരന്‍െറ ചാക്കില്‍ 
അവന്‍െറ പണവും വയ്ക്കണം. എന്‍െറ വിശേ 
ഷപ്പെട്ട വെള്ളിപാനപാത്രം അവന്‍െറ 


യോസേഫ്‌ കെണിയൊരുക്കുന്നു 








47 


ഉല്പത്തി 43:25-44:16 


ചാക്കില്‍ പ്രത്യേകം വയ്ക്കണം.” 
യോസേഫിനെ അനുസരിച്ചു. 

പിറ്റേന്നു രാവിലെ സഹോദരന്മാരെ അവ 
രുടെ കഴുതകളോടൊപ്പം തിരിച്ചയച്ചു. അവര്‍ 
നഗരം വിട്ടപ്പോള്‍, യോസേഫ്‌ തന്‍െറ ഭൃത്യ 
നോടു പറഞ്ഞു, “ചെന്ന്‌ അവരെ പിന്തുടരുക. 
അവരെ തടഞ്ഞു നിര്‍ത്തി പറയുക, “ഞങ്ങള്‍ 
നിങ്ങള്‍ക്കു നന്മ ചെയ്തു! പിന്നെന്തിനാണ്‌ 
ഞങ്ങളെ ഇങ്ങനെ ദ്രോഹിച്ചത്‌? നിങ്ങളെന്തി 
നാണെനന്‍െറെ യജമാനനന്‍െറ വെള്ളി പാനപാത്രം 
മോഷ്ടിച്ചത്‌? ആ പാനപാത്രത്തിലാണ്‌ 
എന്‍െറ യജമാനന്‍ കുടിക്കുന്നതും രഹസ്യങ്ങ 
ഒറിയാ൯ ഉപയോഗിക്കുന്നതും. നിങ്ങള്‍ ചെ 
യ്തതെന്തായാലും തെറ്റായിപ്പോയി! ഒുത്യ൯ന്‍ 
അതനുസരിച്ചു. അയാള്‍ സഹോദരന്മാരുടെ 
അടുത്തെത്തി അവരെ തടഞ്ഞു നിര്‍ത്തി. യോ 
സേഫ്‌ പറഞ്ഞതൊക്കെ അയാള്‍ അവരോടു 
പറഞ്ഞു. 

പക്ഷേ സഹോദരന്മാര്‍ ഭൂൃത്യനോടു പറ 
ഞ്ഞു, “ഗവര്‍ണ്ണര്‍ എന്തുകൊണ്ടാണങ്ങനെ പറ 
ഞ്ഞത്‌? ഞങ്ങള്‍ അങ്ങനെയൊന്നും ചെയ്യില്ല! 
മുമ്പ്‌ ഞങ്ങളുടെ ചാക്കില്‍ കണ്ട പണം ഞ 
ങ്ങള്‍ തിരികെ കൊണ്ടുവന്നു. പിന്നെന്തിനാണ്‌ 
ഞങ്ങള്‍ നിന്‍െറ യജമാനനന്‍െറ സ്വര്‍ണ്ണമോ 
വെള്ളിയോ മോഷ്ടിക്കുന്നത്‌? നിങ്ങള്‍ക്ക്‌ 
ഞങ്ങളിലാരുടെയെങ്കിലും ചാക്ക്‌ ല്‍നിന്ന്‌ ആ 
പാനപാത്രം കിട്ടിയാല്‍ അയാള്‍ മരിക്കണം. 
നിങ്ങള്‍ക്കവനെ വധിക്കാം. ഞങ്ങള്‍ നിങ്ങളുടെ 
അടിമകളാവുകയും ചെയ്യാം.” 

ദഭൂത്യ൯ പറഞ്ഞു, “നിങ്ങള്‍ പറഞ്ഞതു 
പോലെയാകട്ടെ. പക്ഷേ അയാളെ ഞാ൯ 
കൊല്ലുകയില്ല. വെള്ളി പാനപാത്രം ഞാന്‍ 
കണ്ടെടുത്താല്‍ അയാള്‍ എന്‍െറ അടിമയാ 
കണം. മറ്റുള്ളവര്‍ സ്വതന്ത്രരാകും.” 


ഭൃത്യന്‍ 


ബെന്യാമീന്‍ പിടിക്കപ്പെടുന്നു 

1അനന്തരം ഓരോ സഹോദരനും അവര 
വരുടെ ചാക്കുകള്‍ വേഗം നിലത്തിറക്കി അഴി 
ച്ചു. ഭൂത്യന്‍ ചാക്കുകള്‍ പരിശോധിക്കാന്‍ 
തുടങ്ങി. മൂത്തസഹോദരനില്‍ തുടങ്ങി ഇളയ 
വനില്‍ അവസാനിച്ചു. ബെന്യാമീന്‍െറ 
ചാക്കില്‍നിന്നും അവന്‍ പാനപാത്രം കണ്ടെ 
ടുത്തു. 3സഹോദരന്മാര്‍ ദുഃഖിതരായി. അതു 
പ്രകടിപ്പിക്കാന്‍ അവര്‍ തങ്ങളുടെ വസ്ത്രങ്ങള്‍ 
വലിച്ചുകീറി. തങ്ങളുടെ ചാക്കുകള്‍ കഴുതപ്പു 
റത്തു കയറ്റി അവര്‍ നഗരത്തിലേക്കു മടങ്ങി. 

14യെഹൂദയും സഹോദരന്മാരും യോസേഫി 
നെറ വീട്ടിലേക്കു മടങ്ങി. യോസേഫ്‌ 
അപ്പോഴും അവിടെത്തന്നെയുണ്ടായിരുന്നു. 
അവര്‍ അവന്‍െറ മുമ്പില്‍ നമസ്കരിച്ചു. യോ 
സേഫ്‌ അവരോടു പറഞ്ഞു, “എന്തിനാണി 
തൊക്കെ ചെയ്തത്‌? രഹസ്യങ്ങള്‍ കണ്ടെ 
ത്താന്‍ എനിക്ക്‌ പ്രത്യേക മാര്‍ഗ്ഗങ്ങളുണ്ടെന്ന്‌ 
നിങ്ങള്‍ക്കുറിയില്ലേ? എന്നെക്കാള്‍ ഭംഗിയായി 
ഇതു ചെയ്യാന്‍ മറ്റാര്‍ക്കുമാവില്ല!” 

1യെഹുദാ പറഞ്ഞു, “പ്രഭോ, ഞങ്ങള്‍ക്കൊ 
ന്നും പറയാനില്ല. വിശദീകരിക്കാനും ലി 
മില്ല. ഞങ്ങള്‍ നിരപരാധികളാണെന്നു തെള 
യിക്കാനും വഴിയില്ല. ഞങ്ങള്‍ ചെയ്ത മറ്റെ 
ന്തോ തെറ്റിന്‌ ദൈവം ഞങ്ങളെ കുറ്റക്കാരെന്നു 
വിധിച്ചതാവാം. അതിനാല്‍ ബെന്യാമീനുള്‍ 
Dn ഞങ്ങളെല്ലാം അങ്ങയുടെ അടിമകളായി 
രിക്കും.” 








ഉല്പത്തി 44:17-45:10 


17എന്നാല്‍ യോസേഫ്‌ പറഞ്ഞു, “ഞാന്‍ 
നിങ്ങളെയെല്ലാവരേയും അടിമകളാക്കുന്നില്ല! 
പാനപാത്രം മോഷ്ടിച്ചവന്‍ മാത്രമേ എന്‍െറ 
അടിമയാകേണ്ടതുള്ളൂ. നിങ്ങള്‍ മറ്റുള്ളവര്‍ക്കു 
സമാധാനത്തോടെ നിങ്ങളുടെ പിതാവിന്‍െറ 
യടുത്തേക്കു പോകാം.” 


യെഹൂദാ ബെന്യാമീനുവേണ്ടി 
വാദിക്കുന്നു 

18അനന്തരം യെഹൂദാ യോസേഫിനെ സമീ 
പിച്ചു പറഞ്ഞു, “പ്രഭോ, ഞാനൊരു കാര്യം 
അങ്ങയോടു തുറന്നു പറയട്ടെ. എന്നോടു ദയ 
വായി കോപിക്കരുത്‌. അങ്ങ്‌ ഫറവോനു സമ 
നാണെന്ന്‌ എനിക്കറിയാം. 19ഞങ്ങള്‍ മുമ്പൊരി 
ക്കല്‍ അങ്ങയുടെ മുമ്പില്‍ നില്‍ക്കുമ്പോള്‍ 
അങ്ങു ചോദിച്ചു, “നിങ്ങള്‍ക്ക്‌ ഒരു പിതാവോ 
സഹോദരനോ ഉണ്ടോ? 'മഞങ്ങള്‍ മറുപടി 
പറഞ്ഞു, “ഞങ്ങള്‍ക്ക്‌ വൃദ്ധനായ ഒരു പിതാ 
വുണ്ട്‌. ഞങ്ങള്‍ക്ക്‌ യുവാവായ ഒരു അനിയനു 
മുണ്ട. തന്‍െറ വയസ്റസറുകാലത്തുണ്ടായ പുത്രനാ 
യതിനാല്‍ പിതാവിന്‌ അവനോടൊരു പ്രത്യേ 
കവാത്സല്യം ഉണ്ട്‌. ആ ഇളയസഹോദരനന്‍െറെ 
സഹോദരന്‍ മരിച്ചു. അങ്ങനെ ആ അമ്മയി 
ലുള്ള ഏക സഹോദരനാണിവന്‍. ഞങ്ങളുടെ 
പിതാവ്‌ അവനെ വളരെയധികം സ്നേഹി 
ക്കുന്നുണ്ട്‌.” 2പിന്നീട്‌ അങ്ങ്‌ ഞങ്ങളോടു പറ 
ഞ്ഞു, “എങ്കില്‍ ആ സഹോദരനെ കൊണ്ടു 
വരിക. എനിക്കവനെയൊന്നു കാണണം. 22ഞ 
ങ്ങള്‍ അങ്ങയോടു പറഞ്ഞു, “ആ കുട്ടിക്ക്‌ വരാ 
നാവില്ല. അവന്‍ അപ്പനെ പിരിയാന്‍ വയ്യ. 
അവനെ നഷ്ടപ്പെട്ടാല്‍ പിതാവ്‌ ദു:ഖം മൂലം 
മരിക്കും. 23പക്ഷേ അങ്ങു പറഞ്ഞു, “നിങ്ങളുടെ 
ഇളയ സഹോദരനെ കൊണ്ടുവന്നില്ലെങ്കില്‍ 
നിങ്ങള്‍ക്കു ഞാനിനി ധാന്യം തരികയില്ല.” 
24അതിനാല്‍ ഞങ്ങള്‍ മടങ്ങിച്ചെന്ന്‌ അങ്ങു 
പറഞ്ഞതൊക്കെ പിതാവിനോടു പറഞ്ഞു. 

25“പിന്നീട്‌ ഞങ്ങളുടെ പിതാവു പറഞ്ഞു, 
“മടങ്ങിപ്പോയി ഞങ്ങള്‍ക്കു കുറച്ചു കൂടി ധാന്യ 
ങ്ങള്‍ കൊണ്ടുവരിക. ഞങ്ങള്‍ പിതാവി 
നോടു പറഞ്ഞു, “ഞങ്ങളുടെ ഇളയ സഹോദര 
നെക്കൂടാതെ ഞങ്ങള്‍ക്കങ്ങോട്ടു പോകാന്‍ കഴി 
യില്ല. ഞങ്ങളുടെ ഇളയ സഹോദരനെ തനിക്കു 
കാണാനാകുംവരെ നമുക്ക്‌ ധാന്യം തരില്ലെന്ന്‌ 
ഗവര്‍ണര്‍ ഞങ്ങളോടു പറഞ്ഞു.” 27അപ്പ്പോള്‍ 
പിതാവ്‌ പറഞ്ഞു, “എന്‍െറ ഭാര്യ റാഹേല്‍ 
എനിക്കു രണ്ടു പുത്രന്മാരെ തന്നു. 2&ഒരു മകനെ 
ഞാന്‍ ദൂരേക്കയച്ചു. ഒരു വന്യമൃഗം അവനെ 
കൊല്ലുകയും ചെയ്തു. പിന്നീടൊരിക്കലും 
ഞാനവനെ കണ്ടിട്ടില്ല. 22ഇനി നിങ്ങള്‍ എനെറെ 
മറ്റേ പുത്രനെക്കൂടി കൊണ്ടുപോകുകയും 
അവന്‍ എന്തെങ്കിലും സംഭവിക്കുകയും ചെ 
യ്താൽ ഞാന്‍ പുത്രദു:ഖം കൊണ്ടു മരിക്കും.” 
30അതിനാല്‍ ഇളയ സഹോദരനെക്കൂടാതെ 
ഞങ്ങള്‍ ചെല്ലുന്നത്‌ അദ്ദേഹം കണ്ടാല്‍. ഞങ്ങ 
ളുടെ പിതാവിന്‍െറ ജീവിതത്തിലെ ഏറ്റവും 
പ്രധാനപ്പെട്ട വ്യക്തി അവനാണ്‌. 3അവന്‍ 
ഞങ്ങളോടൊത്തില്ലാത്തതു കണ്ടാല്‍ അദ്ദേഹം 
പിന്നെ ജീവിച്ചിരിക്കില്പ. അതു ഞങ്ങളുടെ 
തെറ്റായിരിക്കും. ഞങ്ങളുടെ പിതാവ്‌ കദനഭാരം 
കൊണ്ടു മരിക്കുന്നതിനു ഞങ്ങള്‍ കാരണക്കാ 
രാകും. 

32“ഈ ബാലന്‍െറ ഉത്തരവാദിത്വം ഞാനാ 
ണേറ്റെടുത്തിരിക്കുന്നത്‌. ഞാന്‍ പിതാവിനോടു 
പറഞ്ഞു, “ഇവനെ ഞാന്‍ തിരികെ കൊണ്ടുവ 














48 


ന്നില്ലെങ്കില്‍ എന്‍െറ ജീവിതമാകെ അങ്ങയ്ക്കെ 
ന്നെ കുറ്റപ്പെടുത്താം. '33അതിനാല്‍ ഞാനി 
പ്പോള്‍ അങ്ങയോടപേക്ഷിക്കുകയാണ്‌, യാചി 
ക്കുകയാണ്‌, അവനെ സഹോദരന്മാരോടൊത്തു 
തിരികെ പോകാന്‍ അനുവദിക്കൂ. ഞാനിവിടെ 
തങ്ങി അങ്ങയുടെ അടിമയായിരിക്കുകയും 
ചെയ്യാം. 34അവനെക്കൂടാതെ എനിക്കു പിതാവി 
ന്‍െറയടുത്തേക്കു പോകാന്‍ കഴികയില്ല. 
എന്‍െറ പിതാവിന്‌ എന്തു സംഭവിക്കുമെന്നതി 
നെച്ചൊല്ലി എനിക്കു വളരെ ഭയമുണ്ട്‌.” 





താനാരാണെന്ന്‌ യോസേഫ്‌ 
വെളിപ്പെടുത്തുന്നു 
യോസേഫിന്‌ ഇനിയും തന്നെ നിയ 
4.5 ന്ത്രിക്കാനായില്പ. അവന്‍ അവിടെയു 
ണ്ടായിരുന്നവരുടെയെല്ലാം മുമ്പില്‍ വച്ച്‌ കര 
ഞ്ഞു. യോസേഫ്‌ പറഞ്ഞു, “എല്ലാവരോടും 
പോകുവാന്‍ പറയൂ.” എല്ലാവരും പോയി. 
യോസേഫും സഹോദരന്മാരും മാത്രമായി 
അവിടെ. അപ്പോള്‍ താനാരാണെന്ന്‌ യോസേ 
ഫ്‌ പറഞ്ഞു. ?യോസേഫ്‌ കരച്ചില്‍ തുടര്‍ന്നു. 
ഫറവോന്‍െറെറ കൊട്ടാരത്തിലുള്ള എല്ലാവരും 
അതു കേള്‍ക്കുകയും ചെയ്തു. 
യോസേഫ്‌ തന്‍െറ സഹോദരന്മാരോടു പറ 
ഞ്ഞു, “ഞാന്‍ നിങ്ങളുടെ സഹോദരന്‍ യോസേ 
ഫാണ്‌. എന്‍െറ പിതാവിനു സുഖമല്ലേ?” 
പക്ഷേ സഹോദരന്മാര്‍ അവനോടു മറുപടി 
യൊന്നും പറഞ്ഞില്ല. അവര്‍ വളരെ കുഴങ്ങു 
കയും ഭയക്കുകയും ചെയ്തു. 
ദ്അതിനാല്‍ യോസേഫ്‌ അവരോടു വീണ്ടും 
പറഞ്ഞു, “എന്‍െറ അടുത്തേക്കു വരൂ. ഞാന്‍ 
അപേക്ഷിക്കുകയാണ്‌. എന്‍െറ അടുത്തേക്കു 
വരൂ.” 
സഹോദരന്മാര്‍ യോസേഫിനു വളരെ അടു 
ത്തേക്കു ചെന്നു. യോസേഫ്‌ അവരോടു പറ 
ഞ്ഞു, “നിങ്ങളുടെ സഹോദരന്‍ യോസേഫ്‌ 
ഞാനാണ്‌. എന്നെയാണ്‌ നിങ്ങള്‍ ഈജിപ്തില്‍ 
അടിമയായി വിറ്റത്‌. ട്ഇനി ഭയപ്പെടരുത്‌. 
നിങ്ങള്‍ ചെയ്തതോര്‍ത്ത്‌ തന്നത്താന്‍ കോപി 
ക്കരുത്‌. ഞാനിവിടെ വരികയെന്നത്‌ ദൈവ 
നിശ്ചയമായിരുന്നു. നിങ്ങളുടെ ജീവന്‍ രക്ഷി 
ക്കാനാണ്‌ ഞാനിവിടെയുള്ളത്‌. ഈ കൊടും 
ക്ഷാമം തുടങ്ങിയിട്ട്‌ രണ്ടു വര്‍ഷമായി. ഇനിയും 
അഞ്ചു വര്‍ഷം കൂടി അതു നീണ്ടു നില്‍ക്കും. 
അത്രെയും കാലം വിതയോ കൊയ്ത്തോ ഉണ്ടാ 
വില്ല. "അതിനാല്‍ നിങ്ങളുടെ ജനതയെ രക്ഷി 
ക്കാന്‍ ദൈവം എന്നെ നിങ്ങള്‍ക്കുമുന്വേ ഇങ്ങോ 
ട്ടയച്ചതാണ്‌. 8നിങ്ങളുടെ തെറ്റല്ല എന്നെ 
ഇങ്രോട്ടയച്ചത്‌. അതു ദൈവനിശ്ചയമാണ്‌. 
ദൈവം എന്നെ ഫറവോനു പിതാവി 
നെപ്പോലെയാക്കി. അവന്‍െറ വസതിക്കും മുഴു 
വന്‍ ഈജിപ്തിനും ഗവര്‍ണ്ണറാണു ഞാന്‍.” 














യിസ്രായേലിനെ ഈജിപ്തി 
ലേക്കു ക്ഷണിച്ചു 
9യോസേഫ്‌ പറഞ്ഞു, “വേഗം എന്‍െറ 
പിതാവിന്‍െറയടുത്തേക്കു പോവുക. എന്നിട്ട്‌ 
അദ്ദേഹത്തിന്‍െറ പുത്രന്‍ യോസേഫിന്‍റെ ഈ 
സന്ദേശം പറയുക.” 


ദൈവം എന്നെ ഈജിപ്തിന്‍െറ ഗവര്‍ഗണ്ണ 
റാക്കി. അതിനാല്‍ ഇവിടെ എന്“്റയടു 
ത്തേക്കു വരിക. താമസിക്കരുത്‌. ഇപ്പോള്‍ 
തന്നെവരിക. 1ഗോശെന്‍ദേശത്ത്‌ അങ്ങ 


49 


യ്ക്ക്‌ എന്‍െറയടുത്തു താമസിക്കാം. അങ്ങ 
യ്ക്കും അങ്ങയുടെ മക്കള്‍ക്കും കൊച്ചുമക്ക 
ള്‍ക്കും അങ്ങയുടെ കാലികള്‍ക്കും സ്വാഗ 
തം. 1ക്ഷാമത്തിന്‍േറതോായ അടുത്ത അഞ്ചു 
വര്‍ഷവും ഞാന്‍ അങ്ങയേയും അങ്ങയ്ക്കു 
ളവയേയും പോറ്റാം. അതിനാല്‍ അങ്ങ 
യ്ക്കും അങ്ങയുടെ കുടുംബത്തിനും കൂടാ 
തെ അങ്ങയ്ക്കുള്ള യാതൊന്നിനും ഒരു 
നഷ്ടവും വരികയില്ല. 


2 യോസേഫ്‌ തന്‍െറ സഹോദരന്മാരോടു 
പറഞ്ഞു, “ഞാന്‍ യഥാര്‍ത്ഥത്തില്‍ യോസേ 
ഫാണെന്ന്‌ നിങ്ങള്‍ക്കു തീര്‍ച്ചയായും കാണാ 
നാകും. നിങ്ങളോടു സംസാരിക്കുന്നത്‌ നിങ്ങ 
ളുടെ സഹോദരനാണെന്ന്‌ എന്‍റ സഹോ 
ദര൯ ബെന്യാമീനുപോലും അറിയാം. 13അതി 
നാല്‍ ഇവിടെ ഈജിപ്തില്‍ എനിക്കു കിട്ടിയ 
ബഹുമതിയെപ്പറ്റി പിതാവിനോടു പറയുക. 
നിങ്ങള്‍ ഇവിടെ കണ്ടതെല്ലാം അദ്ദേഹത്തോടു 
പറയുക. ഇനി വേഗം ചെന്ന്‌ എന്‍െറ പിതാ 
വിനെ കൂട്ടിക്കൊണ്ടുവരിക.” 4അനന്തരം യോ 
സേഫ്‌ തന്‍െറ സഹോദരന്‍ ബെന്യാമീനെ 
കെട്ടി പ്പിടിക്കുകയും ഇരുവരും കരയാന്‍ തുടങ്ങു 
കയും ചെയ്തു. “അനന്തരം യോസേഫ്‌ 
തന്‍െറ സഹോദരന്മാരെയെല്ലാം ചുംബിക്കു 
കയും കരയുകയും ചെയ്തു. അതിനുശേഷം 
സഹോദരന്മാരെല്ലാം യോസേഫിനോടു സം 
സാരിക്കാ൯ തുടങ്ങി. 

6യോസേഫിന്‍െറെ സഹോദരന്മാര്‍ വന്ന 
വിവരം ഫറവോന്‍ അറിഞ്ഞു. ഫറവോനന്‍െറ 
കൊട്ടാരത്തിലാകെ ആ വാര്‍ത്ത പരന്നു. ഫറ 
വോനും ഭൃത്യന്മാരും വളരെ വികാര വിവശ 
രായി! 17ഫറവോന്‍ യോസേഫിനോടു പറ 
ഞ്ഞു, “തങ്ങള്‍ക്കാവശ്യമുള്ളത്ര ധാന്യവും എടു 
ത്തുകൊണ്ട്‌ കനാ൯ദേശത്തേക്കു പോകുവാന്‍ 
നിന്‍റെ സഹോദരന്മാരോടു പറയുക. 18നി 
ന്‍െറ പിതാവിനെയും കുടുംബത്തെയും 
എന്‍െറ മുമ്പില്‍ കൊണ്ടുവരാനും അവരോടു 








ഉല്പത്തി 45:11-46:7 


വും മറ്റ്‌ ആഹാരപദാര്‍ത്ഥങ്ങളും അവരുടെ 
യാത്രയ്ക്കായി നല്‍കി. 24അനന്തരം യോസേ 
ഫ്‌ തന്‍െറ സഹോദരന്മാരെ യാത്രയാക്കി. 
അവര്‍ പോകവേ, യോസേഫ്‌ അവരോടു പറ 
ഞ്ഞു, “നേരെ വീട്ടിലേക്കു പോവുക. വഴിക്ക്‌ 
വഴക്കുണ്ടാക്കരുത്‌.” 

25അങ്ങനെ സഹോദരന്മാര്‍ ഈജിപ്തില്‍ 
നിന്നും കനാ൯ദേശത്ത്‌ പിതാവിന്‍െറയടുത്തേ 
ക്കുപോയി. 2 സഹോദരന്മാര്‍ അവനോടു പറ 
ഞ്ഞു, “പിതാവേ, യോസേഫ്‌ ഇന്നും ജീവിച്ചി 
രിക്കുന്നു! അവനിപ്പോള്‍ ഇജിപ്തിന്‍െറയാ 
കമാനം ഗവര്‍ണ്ണറാണ്‌.” 

അവരുടെ പിതാവിന്‌ എന്താണ്‌ ചിന്തിക്കേ 
ണ്ടതെന്നറിയാനായില്ല. ആദ്യം അദ്ദേഹം അവര്‍ 
പറഞ്ഞതു വിശ്വസിച്ചില്ല. 7പക്ഷേ യോസേ 
ഫ്‌ പറഞ്ഞതെല്ലാം അവര്‍ അദ്ദേഹത്തോടു പറ 
ഞ്ഞു. തന്നെ ഈജിപ്തിലേക്കു കൊണ്ടുചെ 
ലാന്‍ യോസേഫ്‌ അയച്ച വാഹനങ്ങള്‍ യാ 
ക്കോബ്‌ കണ്ടു. അപ്പോള്‍ അദ്ദേഹം വികാരഭരി 
തനാകുകയും വളരെ വളരെ സന്തോഷിക്കു 
കയും ചെയ്തു. യിസ്രായേല്‍ പറഞ്ഞു, 
“ഇപ്പോള്‍ ഞാന്‍ നിങ്ങളെ വിശ്വസിക്കുന്നു. 
എന്‍റെ മകന്‍ യോസേഫ്‌ ജീവിചിരിക്കുന്നു! 
മരിക്കുന്നതിനുമുമ്പ്‌ എനിക്കവനെ കാണണം!” 








ദൈവം യിസ്രായേലിന്‌ ഉറപ്പു നല്‍കുന്നു 
അതിനാല്‍ യിസ്രായേല്‍ ഈജിപ്തിലേ 
4. ക്കുള്ള യാത്രയാരംഭിച്ചു. യിസ്രായേല്‍ 
ബേര്‍-ശേബയിലേക്കു പോയി. അവിടെ 
യിസ്രായേല്‍ തന്‍െറ പിതാവായ യിസ്ഹാക്കി 
ന്‍െറ ദൈവത്തെ ആരാധിച്ചു. അവന്‍ ദൈവ 
ത്തിനു ബലികളര്‍പ്പിച്ചു. രാത്രിയില്‍ ദൈവം 
യിസ്രായേലിനോട്‌ ഒരു സ്വപ്നത്തില്‍ 
സംസാരിച്ചു. ദൈവം പറഞ്ഞു, “യാക്കോബേ, 
യാക്കോബേ.” 
യിസ്രായേല്‍ വിളികേട്ടു, “ഞാനിവിടെ 
യുണ്ട്‌. 3അനന്തരം ദൈവം പറഞ്ഞു, “ഞാന്‍ 
ദൈവമാകുന്നു, നിന്‍െറ പിതാവിന്‍െറ ദൈവം. 











പറയുക. ഈജിപ്തിലെ ഏറ്റവും നല്ല സ്ഥലം 
ഞാ൯ നിനക്കു താമസിക്കാന്‍ നല്‍കാം. നമു 
ക്കുള്ള ഏറ്റവും നല്ല ഭക്ഷണം നിന്‍െറ കുടുംബാം 


ഈജിപ്തിലേക്കു പോകാന്‍ ഭയപ്പെടരുത്‌. 
ഈജിപ്തില്‍ നിന്നെ ഞാനൊരു മഹാജന 
തയാക്കും. ഞാന്‍ നിന്നോടൊപ്പം ഈജിപ്തി 





ഗങ്ങള്‍ക്കു ഭക്ഷിക്കാം.” അനന്തരം ഫറവോന്‍ 
പറഞ്ഞു, “നമ്മുടെ മികച്ച വണ്ടികളില്‍ കുറെ 
നിന്‍റെ സഹോദരന്മാർക്കു നല്‍കുക. പിതാ 


ലേക്കു വരും. നിന്നെ ഞാന്‍ ഈജിപ്തില്‍ 
നിന്നും വീണ്ടും പുറത്തു കൊണ്ടുവരും. നീ 
ഈജിപ്തില്‍ വച്ചു മരിക്കും. പക്ഷേ യോ 





വിനെയും സ്ത്രീകളെയും കുട്ടികളെയും അവ 
യില്‍ കയറ്റി കൊണ്ടുവരാന്‍ പറയുക. 2അവ 
രുടെ സാമാനങ്ങളെല്ലാം കൊണ്ടുവരുന്നതിനെ 
പ്പറ്റി വിഷമിക്കേണ്ട. ഈജിപ്തിലെ മികച്ചവ 
നമുക്കവര്‍ക്കു നല്‍കാം.” 

2അതിനാല്‍ യിസ്ധരായേലിന്‍െറ പുത്രന്മാര്‍ 
അതു ചെയ്തു. ഫറവോന്‍ വാഗ്ദാനം ചെയ്ത 
തുപോലെതന്നെ യോസേഫ്‌ അവര്‍ക്ക്‌ ഏറ്റവും 
നല്ല വാഹനങ്ങള്‍ തന്നെ നല്‍കി. മടക്കയാത്ര 
ക്കാവശ്യമായ ആഹാരവും യോസേഫ്‌ അവ 
ര്‍ക്കു നല്‍കി. 2ഓരോ സഹോദരനും യോസേ 
ഫ്‌ ഓരോ നല്ല വസ്ത്രങ്ങള്‍ വീതം നല്‍കി. 
പക്ഷേ ബെന്യാമീന്‍ അഞ്ചു മനോഹരങ്ങളായ 
വസ്ത്രങ്ങള്‍ നല്‍കി. മുന്നൂറ്‌ വെള്ളിക്കഷണ 
ങ്ങളും ബെന്യാമീനു നല്‍കി. യോസേഫ്‌ 
തന്‍െറ പിതാവിനും സമ്മാനങ്ങള്‍ കൊടുത്ത 
യച്ചു. ഈജിപ്തിലെ നല്ല സാധനങ്ങള്‍ നിറച്ച 
ചാക്കുകള്‍ കയറ്റിയ പത്തു കഴുതകളെയും 
അവന്‍ അയച്ചു. കൂടാതെ പത്തു പെണ്‍കഴു 
തകളുടെ പുറത്ത്‌ നിറയെ ധാന്യങ്ങളും അല്പ 














സേഫ്‌ നിന്നോടൊപ്പമുണ്ടാകും. നീ മരിക്കു 
മ്പോള്‍ അവന്‍െറ കൈകള്‍ നിന്‍െറ കണ്ണുകളെ 
അടയ്ക്കും.” 


യിസ്രായേല്‍ ഈജിപ്തിലേക്കു പോകുന്നു 

അനന്തരം യാക്കോബ്‌ ബേര്‍-ശേബാ വിട്ട 
ഈജിപ്തിലേക്കുപോയി. അവന്‍െറ പുത്രന്മാര്‍ 
-യിസ്രായേലിന്‍െറെ പുത്രന്മാര്‍, തങ്ങളുടെ 
പിതാവിനെയും അവരുടെ ഭാര്യമാരെയും അവ 
രുടെ മുഴുവന്‍ കുട്ടികളെയും ഈജിപ്തിലേക്കു 
കൊണ്ടുപോയി. ഫറവോന്‍ അയച്ചുകൊടുത്ത 
വണ്ടികളിലാണവര്‍ യാത്ര ചെയ്തത്‌. കനാന്‍ 
ദേശത്ത്‌ അവര്‍ക്കുണ്ടായിരുന്ന എല്ലാ വസ്തു 
ക്കളും കന്നുകാലികളും അവരോടൊത്തുണ്ടായി 
രുന്നു. അങ്ങനെ യിസ്രായേല്‍ തന്‍റ എല്ലാ 
മക്കളും കുടുംബവുമായി ഈജിപ്തിലേക്കു 
പോയി. "അവനോടൊപ്പം പുത്രന്മാരും പരത്ര 
ന്മാരും പുത്രിമാരും പനത്രിമാരും ഉണ്ടായിരുന്നു. 
അവന്‍െറ കുടുംബാംഗങ്ങളെല്ലാം അവനോ 
ടൊപ്പം ഈജിപ്തിലേക്കു പോയി. 

















ഉല്പത്തി 46:8-47:3 


യാക്കോബിന്‍െറ കുടുംബം 

8യിസ്രായേലിനന്‍െറെ പുത്രന്മാരുടെയും അവ 
നോടൊത്ത്‌ ഈജിപ്തിലേക്കു പോയ കുടും 
ബാംഗങ്ങളുടെയും പേരുകള്‍ ഇനി പറയുന്നു. 
രൂബേന്‍ ആയിരുന്നു യാക്കോബിന്‍റെ ആദ്യ 
പുത്രന്‍. 9ഹനോക്ക്‌, ഫല്ലൂ, ഹെസ്രോന്‍, കര്‍മ്മി 
എന്നിവര്‍ രൂബേനന്‍െറ പുത്രന്മാര്‍. 

10ശിമെയോനന്‍െറെ പുത്രന്മാര്‍: യെമൂവേല്‍, 
യാമീന്‍, ഓഹദ്‌, യാഖിന്‍, സോഹര്‍. ശൌല്‍ 
ശിമെയോനന്‍െറ പുത്രനായിരുന്നു. (ഒരു കനാന്‍ 
കാരിയില്‍ ജനിച്ചവനാണ്‌ ശൌല്‍.) 

1ലേവിയുടെ പുത്രന്മാര്‍: ഗേര്‍ശോന്‍, കഹാ 
ത്ത്‌, മെരാരി. 

2യെഹൂദയുടെ പുത്രന്മാര്‍: ഏര്‍, ഓനാന്‍, 
ശേലാ, പേരെസ്‌, സേരഹ്‌ (ഇവരില്‍ ഏര്‍, 
ഓനാന്‍ എന്നിവര്‍ കനാനില്‍ വച്ച്‌ മരിച്ചു.) 
ഹെസ്രോനും ഹാമൂലുമായിരുന്നു പെരെസി 











ന്‍െറ പുത്രന്മാര്‍. 

ദയിസ്റാഖാരിന്‍െറ പുത്രന്മാര്‍: തോലാ, 
പുവ്വാ, യോബ്‌, ശിമ്രോന്‍. 

4 സെബൂലൂന്‍െറ പുത്രന്മാര്‍: സേരെദ്‌, 
ഏലോന്‍, യറ്ററെയേല്‍. 

യാക്കോബിനു ഭാര്യയായ ലേയയില്‍ 


ജനിച്ച പുത്രന്മാരാണ്‌ രൂബേന്‍, ശിമെയോന്‍, 
ലേവി, യെഹൂദാ, യിസ്റ്റാഖാര്‍, സെബൂലൂന്‍ 
എന്നിവര്‍. പദ്ദന്‍-അരാമില്‍ വച്ചാണ്‌ ആ പുത്ര 
ന്മാര്‍ ലേയയ്ക്ക്‌ ജനിച്ചത്‌. ദീനാ എന്നൊരു 
പുത്രിയും അവള്‍ക്കുണ്ടായിരുന്നു. അങ്ങനെ 
അവന്‍െറ കുടുംബത്തില്‍ മുപ്പത്തിമൂന്നു പേര്‍. 
1ഗാദിന്‍െറ പുത്രന്മാര്‍: സിഫ്വോന്‍, ഹഗ്ഗീ, 
ശൂനീ, എസ്ബോന്‍, ഏരി, അരോദി, അരേലി. 
17ആശേരിന്‍െറ പുത്രന്മാര്‍: യിമ്നാ, യിശ്വാ, 
യിശ്വീ, ബെരിയാ, അവരുടെ സഹോദരി സേ 
രഹ്‌. കൂടാതെ ബെരിയാക്ക്‌ ഹേബെര്‍, മല്‍ക്കീ 
യേല്‍ എന്നീ പുത്രന്മാരുമുണ്ട്‌. 
18അവരെയെല്ലാം യാക്കോബിന്‌ അവന്‍െറ 
ഭാര്യയുടെ ഭൃത്യ സില്പയില്‍ (ലാബാന്‍ തന്‍െറ 
പുത്രി ലേയയ്ക്ക്‌ നല്‍കിയിരുന്ന ഭുത്ൃയയായി 
രുന്നു അവള്‍.) ജനിച്ച പുത്രന്മാരാണ്‌. ഈ 
കുടുംബത്തില്‍ പതിനാറു പേരുണ്ടായിരുന്നു. 
19യാക്കോബിനന്‍െറ ഭാര്യ റാഹേലിന്‌ രണ്ടു 
പുത്രന്മാര്‍: യോസേഫും ബെന്യാമീനും. ബെ 
ന്യാമീ൯ യാക്കോബിനോടൊത്തു താമസിച്ചു. 
പക്ഷേ യോസേഫ്‌ ഈജിപ്തിലായി രുന്നു. 
21ഈജിപ്തില്‍ യോസേഫിനു രണ്ടു പുത്ര 
ന്മാര്‍, മനശ്ശേയും എഫ്രയീമും. (ഓന്‍ നഗര 
ത്തിലെ പുരോഹിതനായിരുന്ന പോത്തിഫേറ 
യുടെ പുത്രിയായ ആസ്നത്തായിരുന്നു യോ 
സേഫിന്‍െറ ഭാര്യ.) 
2ബെന്യാമീന്‍െറ പുത്രന്മാര്‍: ബേല, ബേ 
ഖെര്‍, അശ്ബെല്‍, ഗേരാ, നാമാന്‍, ഏഹി, 
രോശ്‌, മുപ്പീം, ഹുപ്പീം, ആരെദ്‌ എന്നിവരായി 
രുന്നു. 
2അവരെല്ലാം യാക്കോബിന്‌ തന്‍െറ ഭാര്യ 
യായ റാഹേലില്‍ ജനിച്ച പുത്രന്മാരാണ്‌. ഈ 
കുടുംബത്തില്‍ പതിന്നാലു പേരുണ്ടായിരുന്നു. 
2ഹൂശീം ആയിരുന്നു ദാന്‍െറ പുത്രന്‍. 
24നഫ്താലിയുടെ പുത്രന്മാര്‍: യാസിയേല്‍, 
ഗൂനി, യേസെര്‍, ശില്ലേം. 
2ട്അവര്‍ യാക്കോബിനു ബില്‍ഹയില്‍ 
ഉണ്ടായ പുത്രന്മാര്‍. (ലാബാന്‍ തന്‍െറ പുത്രി 
യായ റാഹേലിനു നല്‍കിയിരുന്ന ഭൂൃത്യയായി 
രുന്നു ബില്‍ഹാ.) ആ കുടുംബത്തില്‍ ഏഴ്‌ 
അംഗങ്ങള്‍ ഉണ്ടായിരുന്നു. 








50 


2%യാക്കോബിനന്‍െറ നേരിട്ടുള്ള പിന്‍ഗാമി 
കളും അവനോടൊത്ത്‌ ഈജിപ്തിലേക്കു 
പോയവരുമായവര്‍ ആകെ അറുപത്താറു 
പേരായിരുന്നു. (യാക്കോബിനന്‍െറ പുത്രന്മാരുടെ 
ഭാര്യമാരെ ഇതില്‍പ്പെടുത്തിയിട്ടില്ല.) 27അവരെ 
കൂടാതെ യോസേഫിന്‍െറ രണ്ടു പൂത്രന്മാരും 
ഉണ്ടായിരുന്നു. അവര്‍ ഈജിപ്തില്‍ ജനിച്ച 
വരാണ്‌. അങ്ങനെ യാക്കോബിന്‌ ഈജിപ്തില്‍ 
എഴുപതു പേരുള്ള കുടുംബമായിരുന്നു. 





യിസ്രായേല്‍ ഈജിപ്തിലെത്തുന്നു 

28 യോസേഫിനോടു സംസാരിക്കാന്‍ 
യാക്കോബ്‌ യെഹുദയെ ആദ്യം അയച്ചു. 
ഗോശെന൯ദേശത്തില്‍ യെഹൂദാ യോസേഫി 
ന്‍െറയടുത്തേക്കു പോയി. അനന്തരം യാക്കോ 
ബും ജനതയും ആ ദേശത്തേക്കു കടന്നു. 
29തനന്‍െറ പിതാവ്‌ വരുന്ന വിവരം യോസേഫ്‌ 
അറിഞ്ഞു. അതിനാല്‍ യോസേഫ്‌ തന്‍െറ 
രഥവുമൊരുക്കി തന്‍െറ പിതാവായ യിനസ്ധ്രാ 
യേലിനെ സ്വീകരിക്കാന്‍ ഗോശെനിലേക്കു 
പുറപ്പെട്ടു. യാക്കോബിനെ കണ്ട മാത്രയില്‍ 
യോസേഫ്‌ അദ്ദേഹത്തിന്‍െറ കഴുത്തില്‍ കെട്ടി 
പ്പുണര്‍ന്നു വളരെ നേരം കരഞ്ഞു. 

3%അപ്പോള്‍ യിസ്രായേല്‍ യോസേഫിനോടു 
പറഞ്ഞു, “ഇനി എനിക്കു സമാധാനത്തോടെ 
മരിക്കാം. ഞാന്‍ നിന്‍െറ മുഖം കാണുകയും 
നീയിപ്പോഴും ജീവിച്ചിരിക്കുന്നുവെന്ന്‌ അറിയു 
കയും ചെയ്തു.” 

3യോസേഫ്‌ തന്‍െറ സഹോദരന്മാരോടും 
പിതാവിന്‍െറ മറ്റു കുടുംബാംഗങ്ങളോടുമായി 
പറഞ്ഞു, “നിങ്ങള്‍ വന്നിരിക്കുന്ന വിവരം 
ഞാന്‍ ഫറവോനോടു പറയാന്‍ പോകുന്നു. 
ഞാന്‍ ഫറവോനോടു പറയും, “എന്‍െറ 
സഹോദരന്മാരും എന്‍െറ പിതാവിന്‍െറ മറ്റു 
കുടുംബാംഗങ്ങളും കനാന്‍ദേശം വിട്ട ഇവിടെ 
എന്‍െറയടുത്തു വന്നിരിക്കുന്നു. 32അവര്‍ ഒരു 
ഇടയകുടുംബമാണ്‌. എപ്പോഴും ആടുകളും 











മൃഗങ്ങളും അവരോടൊപ്പമുണ്ടാകും. അവര്‍ 
തങ്ങളുടെ മൃഗങ്ങളെ മുഴുവനും തങ്ങളുടെ 
വസ്തുവകകളെയും ഇങ്ങോട്ടു കൊണ്ടു 





വന്നിട്ടുണ്ട്‌.” 33ഫറവോന്‍ നിങ്ങളെ വിളിക്കു 
മ്പോള്‍ “നിങ്ങളുടെ തൊഴിലിനെക്കുറിച്ചു 
ചോദിക്കും?” 34നിങ്ങള്‍ അവനോടു പറയണം, 
“ഞങ്ങള്‍ ഇടയന്മാരാണ്‌. ജീവിതം മുഴുവന്‍ 
ഞങ്ങള്‍ ഇടയന്മാരായിരിക്കുന്നു. ഞങ്ങള്‍ക്ക്‌ 
മുമ്പ്‌ ഞങ്ങളുടെ പൂര്‍വ്വികരും ഇടയന്മാരായി 
രുന്നു” എന്ന്‌. അപ്പോള്‍ ഗോശെന്ദേശത്തു താമ 
സിക്കാന്‍ ഫറവോന്‍ നിങ്ങളെ അനുവദിക്കും. 
ഈജിപ്തുകാര്‍ക്ക്‌ ഇടയന്മാരെ ഇഷ്ടമില്ലാത്ത 
തിനാല്‍ ഗോശെനില്‍ തന്നെ താമസിക്കുന്ന 
താണ്‌ നിങ്ങള്‍ക്ക്‌ നല്ലത്‌.” 





യിസ്രായേല്‍ ഗോശെനില്‍ താമസിക്കുന്നു 
യോസേഫ്‌ ഫറവോര്‍ന്‍റയടുത്തു 

ചന്ന പറഞ്ഞു, “എന്‍െറ പിതാവും 
സഹോദരന്മാരും അവരുടെയെല്ലാം കുടുംബ 
ങ്ങളും ഇവിടെയുണ്ട്‌. അവരോടൊത്ത്‌ അവ 
രുടെ മുഴുവന്‍ മൃഗങ്ങളും എല്ലാ വസ്തുവക 
കളുമുണ്ട്‌. അവരിപ്പോള്‍ ഗോശെന്‍൯ദേശത്തു 
ണ്ട്‌” യോസേഫ്‌ തന്‍െറ സഹോദരന്മാരില്‍ 
അഞ്ചുപേരെ തെരഞ്ഞെടുത്ത്‌ ഫറവോന്‍െറ 
മുമ്പില്‍ കൊണ്ടുപോയിരുന്നു. 

ഫറവോന്‍ സഹോദരന്മാരോടു പറഞ്ഞു, 
“നിങ്ങളുടെ തൊഴില്‍ എന്താണ്‌?” 








സഹോദരന്മാര്‍ ഫറവോനോടു പറഞ്ഞു, 
“പ്രഭോ, ഞങ്ങള്‍ ഇടയന്മാരാണ്‌. ഞങ്ങള്‍ക്ക്‌ 
മുമ്പ്‌ ഞങ്ങളുടെ പൂര്‍വ്വികരും ഇടയന്മാരായി 
രുന്നു.” 4അവര്‍ ഫറവോനോടു തുടര്‍ന്നു പറ 
ഞ്ഞു, “കനാന്‍ദേശത്ത്‌ ക്ഷാമം വളരെ രൂക്ഷ 
മാണ്‌. അവിടെ ഞങ്ങളുടെ മൃഗങ്ങള്‍ക്കു മേ 
യാന്‍ ഒരു പുല്‍മേടുമില്ല. അതിനാല്‍ ഞങ്ങള്‍ 
ഈ ദേശത്തു വസിക്കാന്‍ വന്നു. ദയവായി 
ഗോശെന്‍ദേശത്ത്‌ വസിക്കാന്‍ ഞങ്ങളെ അനു 
വദിക്കണമെന്നു ഞങ്ങള്‍ അപേക്ഷിക്കുന്നു.” 

അപ്പോള്‍ ഫറവോന്‍ യോസേഫിനോടു 
പറഞ്ഞു, “നിന്‍െറ പിതാവും സഹോദരന്മാരും 
നിന്‍െറയടുക്കല്‍ വന്നിരിക്കുന്നു. അവര്‍ക്കു 
താമസിക്കാന്‍ ഈജിപ്തിലെ ഏതു സ്ഥലവും 
നിനക്കു തെരഞ്ഞെടുക്കാം. നിന്‍െറ പിതാവി 
നും സഹോദരന്മാര്‍ക്കും ഏറ്റവും നല്ല സ്ഥലം 
തന്നെ നല്‍കുക. അവര്‍ ഗോശെന്‍ദേശത്തു 
തന്നെ വസിക്കട്ടെ. അവര്‍ നല്ല ഇടയന്മാരാണെ 
ങ്കില്‍ എന്‍റെ ആടുകളെക്കൂടി അവര്‍ നോക്ക 
ട്ടെ. 7അനന്തരം യോസേഫ്‌ തന്‍െറ പിതാ 
വിനെ ഫറവോനു മുമ്പില്‍ കൊണ്ടുവന്നു. 
യാക്കോബ്‌ ഫറവോനെ അനുഗ്രഹിച്ചു. ഫറ 
വോന്‍ അവനോടു ചോദിച്ചു, “അങ്ങയ്ക്ക്‌ 
എത്ര വയസ്സായി? $യാക്കോബ്‌ ഫറവോനോടു 











51 


ഉല്പത്തി 47:4-29 


18പക്ഷേ അടുത്ത വര്‍ഷം ഭക്ഷണം വാങ്ങാന്‍ 
മൃഗങ്ങളോ പണമോ അവരുടെ കയ്യില്‍ ഇല്ലാതെ 
യായി. അതിനാല്‍ ജനങ്ങള്‍ യോസേഫിനെ 
സമീപിച്ചു പറഞ്ഞു, “ഞങ്ങളുടെ കയ്യില്‍ 
പണമൊന്നുമില്ലെന്ന്‌ അങ്ങയ്ക്കറിയാം. ഞങ്ങ 
ളുടെ മൃഗങ്ങള്‍ മുഴുവനും അങ്ങയുടേതാകു 
കയും ചെയ്തു. ഞങ്ങളുടെ ശരീരവും ഭൂമിയു 
മല്ലാതെ അങ്ങയുടെ മുമ്പില്‍ ഞങ്ങള്‍ക്കൊന്നു 
മില്ല. 9തീര്‍ച്ചയായും അങ്ങു നോക്കിയിരിക്കെ 
ഞങ്ങള്‍ മരിക്കും. പക്ഷേ അങ്ങു ഞങ്ങള്‍ക്കു 
ഭക്ഷണം തന്നാല്‍ ഞങ്ങളുടെ ഭൂമി ഫറവോനു 
നല്‍കുകയും ഞങ്ങള്‍ അദ്ദേഹത്തിന്‍െറ അടിമ 
കളായിരിക്കുകയും ചെയ്യാം. ഞങ്ങള്‍ക്കു വിത 
യ്ക്കാ൯ വിത്തു തരിക. അപ്പോള്‍ ഞങ്ങള്‍ക്കു 
മരിക്കേണ്ടി വരില്ല. ഭൂമി ഞങ്ങള്‍ക്കിനിയും 
ഭക്ഷണം വളര്‍ത്തുകയും ചെയ്യും.” 

20അങ്ങനെ ഈജിപ്തിലെ മുഴുവന്‍ ഭൂമിയും 
ഫറവോനുവേണ്ടി യോസേഫ്‌ വാങ്ങി. ഈജി 
പ്തുകാര്‍ എല്ലാവരും തങ്ങളുടെ പാടങ്ങള്‍ 
യോസേഫിനു വിറ്റു. വിശപ്പു മൂലമാണ്‌ അവര്‍ 
അവ വിറ്റത്‌. എല്ലാ ജനങ്ങളും ഫറവോന്‍െറ 
അടിമകളായി. ഈജിപ്തിലുണ്ടായിരുന്നവ 
രെല്ലാം ഫറവോനന്‍െറ അടിമകളായിത്തീര്‍ന്നു. 
മപുരോഹിതരുടെ സ്ഥലം മാത്രമേ യോസേഫ്‌ 
വാങ്ങാതിരുന്നുള്ളൂ. അവരുടെ ജോലിക്ക്‌ ഫറ 























പറഞ്ഞു, “ധാരാളം പ്രശ്നങ്ങളുള്ള ഒരു 
ചെറിയ ജീവിതം. 130 വര്‍ഷമേ ഞാന്‍ ജീവി 
ചിട്ടുള്ളു. എന്‍െറ പിതാവും പൂര്‍വ്വികരും 


എന്നെക്കാള്‍ അധികം ജീവിച്ചു.” 

10യാക്കോബ്‌ ഫറവോനെ അനുഗ്രഹിച്ചു. 
അനന്തരം യാക്കോബ്‌ ഫറവോനന്‍െറ സമക്ഷ 
ത്തില്‍നിന്നും പോയി. 

1ഹറവോനന്‍െറ കല്പനകള്‍ യോസേഫ്‌ അനു 
സരിക്കുകയും തന്‍റെ പിതാവിനും സഹോദര 
ന്മാര്‍ക്കും ഈജിപ്തില്‍ സ്ഥലം നല്‍കുകയും 
ചെയ്തു. ഈജിപ്തിലെ ഏറ്റവും നല്ല ദേശ 
മായ രമെസേസ്‌ ആണ്‌ യോസേഫ്‌ അവര്‍ക്കു 
നല്‍കിയത്‌. 12തനന്‍െറ പിതാവിനും സഹോദര 
ന്മാര്‍ക്കും മറ്റെല്ലാവര്‍ക്കും ആവശ്യമായത്ര ഭക്ഷ 
ണവും യോസേഫ്‌ നല്‍കി. 





യോസേഫ്‌ ഫറവോനു സ്ഥലം വാങ്ങുന്നു 

ക്ഷാമം വളരെ രൂക്ഷമായി. രാജ്യത്ത്‌ ഒരിട 
ത്തും ഭക്ഷണം കിട്ടാതായി. ഇക്കാലത്ത്‌ ഈജി 
പ്തും കനാ൯ദേശവും വളരെ ദരിദ്രമായി. 
4രാജ്യവാസ്സികള്‍ കൂടൂതല്‍ കൂടുതല്‍ ധാന്യം 
വാങ്ങി. യോസേഫ്‌ പണം സമ്പാദിച്ച്‌ ഫറ 
വോനന്‍്റെ വസതിയില്‍ കൊണ്ടുവന്നു. 1കുറ 
ച്ചു കാലത്തിനുശേഷം ഈജിപ്തുകാരുടെയും 
കനാന്‍കാരുടെയും കയ്യില്‍ പണമില്ലാതെ 
യായി. അവര്‍ തങ്ങളുടെ പണം മുഴുവന്‍ 
ധാന്യം വാങ്ങാനായി ചെലവഴിച്ചു. അതി 
നാല്‍ ഈജിപ്തുകാര്‍ യോസേഫിന്‍െറയടുത്തു 
ചെന്ന്‌ അപേക്ഷിച്ചു, “ദയവായി ഞങ്ങള്‍ക്കു 
ഭക്ഷണം തരേണമേ. ഞങ്ങളുടെ പണം തീര്‍ന്നു 
പോയിരിക്കുന്നു. ഭക്ഷിച്ചില്ലെങ്കില്‍ അങ്ങു 
നോക്കി നില്‍ക്കെ ഞങ്ങള്‍ മരിച്ചു വീഴും.” 

16എന്നാല്‍ യോസേഫ്‌ മറുപടി പറഞ്ഞു, 
“നിങ്ങളുടെ കന്നുകാലികളെ എനിക്കു തരിക, 
ഞാന്‍ നിങ്ങള്‍ക്കു ഭക്ഷണം തരാം.” 17അതി 
നാല്‍ ജനങ്ങള്‍ തങ്ങളുടെ കന്നുകാലികളെയും 
കുതിരകളെയും മറ്റെല്ലാ മൃഗങ്ങളെയും ഭക്ഷണം 
വാങ്ങാന്‍ ഉപയോഗിച്ചു. ആ വര്‍ഷം യോ 
സേഫ്‌ അവര്‍ക്ക്‌ ആഹാരം കൊടുക്കുകയും 
പകരം മൃഗങ്ങളെ വാങ്ങുകയും ചെയ്തു. 


വോന്‍ പ്രതിഫലം കൊടുത്തിരുന്നതുകൊണ്ടാ 
ണ്‌ അവര്‍ക്ക്‌ ഭൂമി വില്‍ക്കേണ്ടി വരാത്തത്‌. 
അതിനാല്‍ അവര്‍ ആ പണം തങ്ങള്‍ക്കു ഭക്ഷ 
ണം വാങ്ങാന്‍ ഉപയോഗിച്ചു. 

മ്യോസേഫ്‌ ജനങ്ങളോടു പറഞ്ഞു, 
“ഇപ്പോള്‍ നിങ്ങളെയും നിങ്ങളുടെ സ്ഥലങ്ങ 
ളെയും ഞാന്‍ ഫറവോനുവേണ്ടി വാങ്ങിയിരി 
ക്കുന്നു. അതിനാല്‍ ഞാന്‍ നിങ്ങള്‍ക്കു വിത്തു 
തരാം. നിങ്ങള്‍ അതു പാടത്തു വിതയ്ക്കുക. 
24കൊയ്ത്തുകാലം വരുമ്പോള്‍ വിളവിന്‍റെ 
അഞ്ചിലൊന്ന്‌ ഫറവോനു നല്‍കണം. അഞ്ചില്‍ 
നാല്‍ നിങ്ങള്‍ക്കും ഉപയോഗിക്കാം. ആഹാര 
ത്തിനു സൂക്ഷിക്കുന്ന ധാനൃത്തില്‍ ഒരു ഭാഗം 
അടുത്ത വര്‍ഷത്തെ വിതയ്ക്കു വിത്തായി 
ഉപയോഗിക്കാം. അപ്പോള്‍ നിങ്ങള്‍ക്കു നിങ്ങ 
ളുടെ കുടുംബങ്ങളെയും കുട്ടികളെയും പുല 
ര്‍ത്താം.” 

മടജനങ്ങള്‍ പറഞ്ഞു, “അങ്ങ്‌ ഞങ്ങളുടെ 
ജീവന്‍ രക്ഷിച്ചു. ഫറവോന്‍െറ അടിമകളാ 
യിരിക്കുന്നതില്‍ ഞങ്ങള്‍ക്ക്‌ വളരെ സന്തോഷ 
മുണ്ട്‌.” 

2അതിനാല്‍ യോസേഫ്‌ ഈജിപ്തില്‍ ഒരു 
നിയമമുണ്ടാക്കി. ആ നിയമം ഇന്നും തുടരുന്നു. 
ഭൂമിയില്‍നിന്നും കിട്ടുന്ന എന്തിന്‍െറയും 
അഞ്ചിലൊന്ന്‌ ഫറവോനുള്ളതാണ്‌. എല്ലാ ഭൂമി 
യുടെയും ഉടമ ഫറവോനാണ്‌. പുരോഹിത 
രുടെ ഭൂമിയില്‍ മാത്രമാണ്‌ ഫറവോന്‍ ഉടമ 
സ്ഥാവകാശമില്ലാത്തത്‌. 








2 


“എന്നെ ഈജിപ്തില്‍ സംസ്കരിക്കരുത്‌ 

2യിസ്രായേല്‍ ഈജിപ്തില്‍ താമസിച്ചു. 
ഗോശെന്‍ദേശത്താണയാള്‍ വസിച്ചത്‌. അയാ 
ളുടെ കുടുംബം വളരെ വലുതായി വളര്‍ന്നു. 
ഈജിപ്തില്‍ അവര്‍ക്ക്‌ ആ ദേശം ലഭിക്കുകയും 
സന്തുഷ്ടിയോടെ അവരവിടെ ജീവിക്കുകയും 
ചെയ്തു. 

28യാക്കോബ്‌ ഈജിപ്തില്‍ പതിനേഴു 
വര്‍ഷം താമസിച്ചു. യാക്കോബിന്‌ 147 വയ 
സ്റായി. തന്‍െറ മരണസമയമടുത്തു എന്നറി 


ഉല്പത്തി 47:30-48:19 


ഞ്ഞ യിസ്രായേല്‍ പുത്രനായ യോസേഫിനെ 
അരികില്‍ വിളിച്ചു പറഞ്ഞു, “നിനക്കെന്നോടു 
സ്നേഹമുണ്ടെങ്കില്‍ കൈ എന്‍െറ തുടയുടെയ 
ടിയില്‍ വച്ച്‌ സത്യം ചെയ്യുക. ഞാന്‍ പറയു 
ന്നത്‌ അനുസരിക്കാമെന്നും എന്നോടു സത്യ 
സന്ധത പുലര്‍ത്താമെന്നും ഞാന്‍ മരിക്കു 
മ്പോള്‍ എന്നെ ഈജിപ്തില്‍ സംസ്കരിക്കുക 
യില്ലെന്നും സത്യം ചെയ്യുക. 3% എനെറെ പൂര്‍വ്വി 
കരെ സംസ്കരിച്ചിടത്ത്‌ എന്നെയും സംസ്കരി 
ക്കണം. എന്നെ ഈജിപ്തില്‍നിന്നും കൊണ്ടു 
പോയി ഞങ്ങളുടെ കുടുംബക്കല്പറയില്‍ 
വേണം സംസ്കരിക്കാന്‍.” 

യോസേഫ്‌ പറഞ്ഞു, “അങ്ങു പറഞ്ഞതു 
പോലെ തന്നെ പ്രവര്‍ത്തിക്കാം എന്നു ഞാന്‍ 
വാഗ്ദാനം ചെയ്യുന്നു.” 

31അപ്പോള്‍ യാക്കോബ്‌ പറഞ്ഞു, “എന്നോടു 
സത്യം ചെയ്യുക.” ' അപ്പോള്‍ അങ്ങനെ പ്രവര്‍ 
ത്തിക്കാമെന്ന്‌ യോസേഫ്‌ സത്യം ചെയ്തു. 
അനന്തരം യിസ്രായേല്‍ കിടക്കയിലേക്കു തല 
താഴ്ത്തി. 








മനശ്ശേയ്ക്കും എഫ്രയീമിനും 
അനുഗ്രഹങ്ങള്‍ 
4 അല്പനേരം കഴിഞ്ഞപ്പോള്‍ യോസേ 
ഫിനു മനസ്സിലായി തന്‍െറ പിതാവ്‌ 
വളരെ രോഗിയായെന്ന്‌. അതിനാല്‍ യോസേ 
ഫ്‌ തന്‍െറ രണ്ടു പുത്രന്മാരായ മനശ്ശെയെയും 
എഫ്രയീമിനെയും പിതാവിന്‍െറയടുത്തേക്കു 
കൊണ്ടുപോയി. 2യോസേഫ്‌ വന്നപ്പോള്‍ 
ചിലര്‍ യിസ്രായേലിനോടു പറഞ്ഞു, “അങ്ങ 
യുടെ പുത്രന്‍ യോസേഫ്‌ കാണാന്‍ വന്നിരി 
ക്കുന്നു.” യിസ്രായേല്‍ വളരെ ക്ഷീണിതനായിരു 
ന്നുവെങ്കിലും നന്നേ പണിപ്പെട്ട കിടക്കയില്‍ 
എഴുന്നേറ്റിരുന്നു. 
3അനന്തരം യിസ്രായേല്‍ യോസേഫിനോടു 
പറഞ്ഞു, “കനാ൯ദേശത്തെ ലൂസ്റില്‍ വച്ച്‌ 
സര്‍വ്വശക്തനായ ദൈവം എനിക്കു പ്രത്യക്ഷ 
പ്പെട്ടു. ദൈവം അവിടെ എന്നെ അനുഗ്രഹിച്ചു. 
ദെവം എന്നോടു പറഞ്ഞു, “ഞാ൯ നിനക്ക്‌ 
അനേകം പിന്‍ഗാമികളെ നല്‍കി നിന്നെ വലി 
യൊരു ജനതയാക്കും. നിന്‍െറ കുടുംബത്തിന്‌ 
ഈ ഭൂമി എക്കാലത്തേക്കും സ്വന്തമാകും. 
ഇപ്പ്പോള്‍ നിനക്കു രണ്ടു പുത്രന്മാരുണ്ട്‌. ഞാന്‍ 
വരും മുമ്പ്‌ ഈജിപ്തില്‍ വച്ചാണ്‌ നിനക്ക്‌ 
ആ പുത്രന്മാര്‍ ജനിച്ചത്‌. നിന്‍െറ രണ്ടു പുത്ര 
ന്മാരായ മനശ്ശേയും എഫ്രയീമും എനിക്ക്‌ 
എന്‍െറ സ്വന്തം മക്കളെപ്പോലെയാണ്‌. എനിക്ക 
വര്‍ രൂബേനെയും ശിമെയോനെയും പോലെ 
യാണ്‌. അതിനാല്‍ ഈ രണ്ടു കുട്ടികളും 
എന്റെറ മക്കളായിരിക്കും. എനിക്കുള്ള തെല്ലാം 
അവര്‍ പങ്കുവയ്ക്കും. പക്ഷേ നിനക്കുള്ള മറ്റു 
പുത്രന്മാര്‍ നിന്റേതു മാത്രമായിരിക്കും. പക്ഷേ 
എഫ്രയീമിന്‍െറയും മനശ്ശേയുടെയും പുത്ര 
ന്മാരെപ്പോലെ തന്നെയായിരിക്കും അവരും. 
അതായത്‌, ഭാവിയില്‍ എഫ്രയീമിനും മനശ്ശെ 
യ്ക്കുമുള്ളതെല്ലാം അവരും പങ്കുവയ്ക്കും. "പദുന്‍ 
-അരാമില്‍നിന്നുള്ള ഞങ്ങളുടെ യാത്രയില്‍ 
റാഹേല്‍ മരിച്ചു. അതെന്നെ വളരെ ദൂ:ഖിത 
നാക്കി. കനാന്‍ ദേശത്തു വച്ചാണവള്‍ മരിച്ചത്‌. 
ഞങ്ങള്‍ അപ്പോള്‍ എഫ്രാത്തിലേക്കുള്ള വഴി 
യിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. ഞാനവളെ 
ബേത്ത്ലേഹെം എന്ന എഫ്രാത്തിലേക്കുള്ള 
വഴിയില്‍ തന്നെ സംസ്കരിച്ചു.” 




















52 


അനന്തരം യിസ്രായേല്‍ യോസ്സേഫിന്‍െറ 
പുത്രന്മാരെ കണ്ടു. യിസ്രായേല്‍ ചോദിച്ചു, 
“ആരാണ്‌ ആ കുട്ടികള്‍?” 

9ടയാോസേഹഫ്‌ തന്‍െറ പിതാവിനോടു പറ 
ഞ്ഞു, “ഇവരാണ്‌ എന്‍െറ പുത്രന്മാര്‍. ദൈവം 
എനിക്കു തന്ന കൂട്ടികള്‍.” 
യിസ്രായേല്‍ പറഞ്ഞു, “നിന്‍െറ കുട്ടികളെ 
എന്‍റെറയടുത്തേക്കു കൊണ്ടുവരിക. ഞാന 
വരെ അനുഗ്രഹിക്കാം.” 

1യിസ്രായേലിന്‌ പ്രായം വളരെയായതി 
നാല്‍ കണ്ണുകള്‍ ശരിക്കു കാണാമായിരുന്നിച്ല. 
അതിനാല്‍ യോസേഫ്‌ തന്‍െറ മക്കളെ പിതാ 
വിനോട്‌ അടുപ്പിച്ചു നിര്‍ത്തി. യിസ്രായേല്‍ 
കുട്ടികളെ ചുംബിക്കുകയും കെട്ടിപ്പിടിക്കു 
കയും ചെയ്തു. 1അനന്തരം യിസ്രായേല്‍ 
യോസേഫിനോടു പറഞ്ഞു, “നിന്‍െറ മുഖം 
ഇനിയൊരിക്കലും കാണാനാകുമെന്ന്‌ ഞാന്‍ 
കരുതിയിരുന്നില്ല. പക്ഷേ നോക്കൂ! നിന്നെയും 
നിന്‍െറ കുട്ടികളെയും കാണാന്‍ ദൈവം 
എന്നെ അനുവദിച്ചിരിക്കുന്നു.” 

12അനന്തരം യോസേഫ്‌ കുട്ടികളെ യിനസ്ധ്രാ 
യേലിനന്‍െറ മടിയില്‍നിന്നും മാറ്റി. അവര്‍ അവ 
നെറ പിതാവിന്‍െറ മുമ്പില്‍ നമസ്കരിച്ചു. 
13 യോസേഫ്‌ മനശ്ശെയെ തന്‍െറ ഇടതു വശ 
ത്തും എഫ്രയീമിനെ വലതു വശത്തും നിര്‍ത്തി. 
(അതിനാല്‍ എഫ്രയീം യിസ്രായേലിന്‍റെ 
ഇടതു വശത്തും മനശ്ശെ യിസ്രായേലിന്‍റെ 
വലതു വശത്തുമായിവന്നു.) 4പക്ഷേ യിസ്ധ്രാ 
യേല്‍ തന്‍റെ കൈകള്‍ പിണച്ചു വലതു 
കൈ ഇളയകുട്ടിയായ എഫ്രയീമിന്റെ തല 
യില്‍ വച്ചു. അനന്തരം ഇടതുകൈ മൂത്ത കൂട്ടി 
യായ മനശ്ശെയുടെ തലയിലും വച്ചു. മനഒ 
മൂത്തവനായിരുന്നുവെങ്കിലും യിസ്രായേല 
ന്‍െറ ഇടത്തെ കൈയായിരുന്നു അവന്‍െറ തല 
യില്‍ വച്ചത്‌. 15യിസ്രായേല്‍ യോസേഫി 
നേയും അനുഗ്രഹിച്ചുകൊണ്ട്‌ ഇങ്ങനെ പറ 
ഞ്ഞു, 

“എന്‍െറ പൂര്‍വ്വികരായ അബ്രാഹാമും 
യിസ്ഹാക്കും ദൈവത്തെ ആരാധിച്ചിരുന്നു. 
ആ ദൈവം ജീവിതത്തിലൂടനീളം എന്നെ 
നയിച്ചു. 

16എനന്‍െറ പ്രശ്നങ്ങളില്‍നിന്നെല്ലാം എന്നെ 
രക്ഷിച്ച ദൂതനും അവനായിരുന്നു. അവന്‍ ഈ 
കൂട്ടികളെ അനുഗ്രഹിക്കാന്‍ ഞാന്‍ പ്രാര്‍ത്ഥി 
ക്കുന്നു. ഇപ്പോള്‍ ഈ കുട്ടികള്‍ക്ക്‌ എന്‍െറ 
പേരു കിട്ടും. നമ്മുടെ പൂര്‍വ്വികരായ അബ്രാ 
ഹാമിന്‍െറയും യിസ്ഹാക്കിന്‍െറയും പേരും. 
അവര്‍ ഭൂമിയിലെ വലിയ കുടുംബവും ജനത 
യുമായി വളരാന്‍ ഞാന്‍ പ്രാര്‍ത്ഥിക്കുന്നു.” 

17തനന്‍െറ പിതാവ്‌ തന്‍െറ വലതുകരം എഫ്ര 























യീമിനന്‍െറെ തലയില്‍ വച്ചിരിക്കുന്നതായി 
യോസേഫ്‌ കണ്ടു. അത്‌ യോസേഫിനെ 
സന്തുഷ്ടനാക്കിയില്ല. യോസേഫ്‌ തന്‍െറ 


പിതാവിന്‍െറ കൈ കയ്യിലെടുത്തു. ആ കൈ 
എഫ്രയീമിന്റെ തലയില്‍ നിന്നെടുത്ത്‌ 
മനശ്ശെയുടെ തലയില്‍ വയ്ക്കാന്‍ അവന്‍ ആഗ്ര 
ഹിച്ചു. യോസേഫ്‌ തന്‍െറ പിതാവിനോടു 
പറഞ്ഞു, “അങ്ങ്‌ വലതു കൈ വച്ചത്‌ തെറ്റി 
ച്ചായിരുന്നു. മനശ്ലെയാണ്‌ ആദ്യ ജാതന്‍, അങ്ങ 
യുടെ വലതു കൈ അവനന്‍െറമേല്‍ വയ്ക്കുക!” 

19എന്നാല്‍ പിതാവ്‌ ഇങ്ങനെ വാദിച്ചു, 
“എനിക്കറിയാം മകനേ, എനിക്കറിയാം. മന 
ശ്ലേയാണ്‌ ആദ്യജാതന്‍. അവന്‍ മഹാനാകു 
കയും ചെയ്യും. അവനും അനേകം ജനതകളുടെ 


പിതാവാകും. എന്നാല്‍ ഇളയസഹോദരന്‍ 
മൂത്തവനെക്കാള്‍ വലിയവനാകും. ഇളയ 
വനന്‍െറ കുടുംബം വളരെ വലുതായിരിക്കും.” 
20അങ്ങനെ യിസ്രായേല്‍ അന്ന്‌ അവരെ 
അനുഗ്രഹിച്ചു. അവന്‍ പറഞ്ഞു, 

“തങ്ങള്‍ ആരെയെങ്കിലും അനുഗ്രഹിക്കു 
മ്പോള്‍ യിസ്രായേലുകാര്‍ നിങ്ങളുടെ പേരു 
കള്‍ ഉപയോഗിക്കും. അവര്‍ പറയും, “ദൈവം 
നിന്നെ എഫ്രയീമിനെപ്പോലെയോ മനശ്ശെയെ 
പ്പോലെയോ ആക്കട്ടെ.” 

അങ്ങനെ യിസ്രായേല്‍ എഫ്രയീമിനെ മന 
ശ്ലെയെക്കാള്‍ മഹാനാക്കി. 

21അനന്തരം യിസ്രായേല്‍ യോസേഫി 
നോടു പറഞ്ഞു, “ഇതാ എന്‍െറ മരണസമയം 
അടുത്തിരിക്കുന്നു. എന്നാല്‍ ദൈവം നിന്നോ 
ടൊത്തുണ്ടായിരിക്കും. അവന്‍ നിന്നെ നിന്‍െറ 
പൂര്‍വ്വികരുടെ രാജ്യത്തേക്കു നയിക്കും. 
മനിനന്‍െറെ സഹോദരന്മാർക്കു നല്‍കാത്ത 
ചിലതു ഞാന്‍ നിനക്കു തന്നിരിക്കുന്നു. അമോ 
രൃരില്‍നിന്നും നേടിയ മല ഞാന്‍ നിനക്കു 
തരുന്നു. എന്‍റ അമ്പും വാളും ഉപയോഗി 


] 


ച്ചാണ്‌ ഞാനവരെ തോല്ലിച്ചത്‌.” 














യാക്കോബ്‌ തന്‍െറ പുത്രന്മാരെ 
അനുഗ്രഹിക്കുന്നു 

അനന്തരം യാക്കോബ്‌ തന്‍െറ മക്കളെ 
4 മൂഴുവന്‍ അരികില്‍ വിളിച്ചു. അവന്‍ 
പറഞ്ഞു, “എന്‍െറ മക്കളെല്ലാവരും എന്‍െറ 
അടുത്തുവരിക. ഭാവിയിലെന്താണ്‌ നടക്കു 
വാന്‍ പോകുന്നതെന്ന്‌ ഞാന്‍ നിങ്ങളോടു 
പറയാം. 2“യാക്കോബിന്‍െറെറ പുത്രന്മാരേ, ഒന്നി 
ച്ചു വന്നു കേള്‍ക്കുവി൯. നിങ്ങളുടെ പിതാ 
വായ യിസ്രായേലിനെ കേള്‍ക്കുവിന്‍.” 








രൂബേന്‍ 

“എന്‍റ ആദ്യപുത്രനായ രൂബേന്‍, നീയാ 
ണെന്‍െറ ആദ്യസന്താനം, പുരുഷനെന്ന നില 
യിലുള്ള എന്‍െറ ശക്തിയുടെ ആദ്യ തെളിവ്‌. 
എന്‍െറ പുത്രന്മാരില്‍ ഏറ്റവും ബഹുമാന്യനും 
ശക്തനും നീയായിരുന്നു. 

പക്ഷേ നിന്‍റെ ആഗ്രഹങ്ങള്‍ വെള്ള 
പ്പൊക്കം പോലെ അനിയന്ത്രിതം. അതിനാല്‍ 
നീ എന്‍െറ ശ്രേഷ്ഠനായ പുത്രനായി അവ 
ശേഷിക്കുകയില്ല. നീ നിന്‍െറ പിതാവിന്‍െറ 
കിടക്കയില്‍ കയറി അവന്‍െറ ഭാര്യമാരില്‍ 
ഒരുവളോടുകൂടെ ശയിച്ചു. നീ എന്‍െറ കിടക്ക 
യ്ക്ക്‌, നീ കിടന്ന കിടക്കയ്ക്ക്‌ നാണക്കേടു 
വരുത്തി.” 


ശിമെയോനും ലേവിയും 

ട്‌ശിമെയോനും ലേവിയും സഹോദരന്മാര്‍. 
അവര്‍ വാളെടുത്തു യുദ്ധം ചെയ്യാന്‍ ഇഷ്ടപ്പെ 
ടുന്നു. 

അവര്‍ രഹസ്യമായി ദുഷ്ടതകള്‍ ആസൂത്ര 
ണം ചെയ്തു. എന്‍െറ മനസ്സ്‌ അവരുടെ പരി 
പാടികളില്‍ പങ്കു ആഗ്രഹിക്കുന്നില്ല. ഞാനവ 
രുടെ രഹസ്യസമാഗമങ്ങളെ സ്വീകരിക്കില്ല. 
തങ്ങളുടെ കോപത്തില്‍ അവര്‍ ആളുകളെ 
കൊന്നു. തമാശയ്ക്ക്‌ അവര്‍ മൃഗങ്ങളെ മുറി 
ടുത്തി. അവരുടെ കോപം ഒരു ശാപമാണ്‌. 
അതു വളരെ ശക്തവുമാണ്‌. ഭ്രാന്തു പിടിച്ചാല്‍ 
അവര്‍ വളരെ ക്രൂരന്മാരാണ്‌. അവര്‍ക്കു യാക്കോ 
ബിനന്‍െറെ നാട്ടില്‍ അവരുടെ ഭൂമി കിട്ടില്ല. 
അവര്‍ യിസ്ര്രായേലിലാകെ വ്യാപിക്കും.” 








53 


ഉല്പത്തി 48:20-49:21 


യെഹൂദാ 

“യെഹൂദാ, നിന്‍െറ സഹോദരന്മാര്‍ നിന്നെ 
വാഴ്ത്തും. നീ നിന്‍െറ ശത്രുക്കളെ തോല്ലിക്കും. 
നിന്‍െറ സഹോദരന്മാര്‍ നിനക്കു മുമ്പില്‍ നമ 
സ്കരിക്കും. 

യെഹൂദാ ഒരു സിംഹത്തെപ്പോലെയാണ്‌. 
എന്‍െറ കുഞ്ഞേ, നീ, സ്വയം വധിച്ച മൃഗ 
ത്തിന്‍െറെ മുകളില്‍ നില്‍ക്കുന്ന ഒരു സിംഹത്തെ 
Een sn വിശ്രമിക്കാന്‍ കിടക്കുന്ന ഒരു 
സിംഹത്തെപ്പോലെയാണ്‌ യെഹൂദാ. അവനെ 
ഉപദ്രവിക്കാന്‍ ആര്‍ക്കും ധൈര്യമില്ല. 

10യെഹൂദയുടെ കുടുംബക്കാര്‍ രാജാക്കന്മാ 
രാകും. യഥാര്‍ത്ഥരാജാവ്‌ വരും വരെ അധികാര 
ചിഹ്നം അവന്‍െറ കുടുംബക്കാരില്‍നിന്ന്‌ 
പോകില്ല. അപ്പോള്‍ അനേകം പേര്‍ അവനെ 
അനുസരിക്കുകയും സേവിക്കുകയും ചെയ്യും. 

അവന്‍ തന്‍െറ കഴുതയെ മുന്തിരി വള്ളി 
യില്‍ കെടുന്നു. കഴുതക്കുട്ടിയെ ഏറ്റവും നല്ല 
മൂന്തരിവള്ളിയില്‍ കെട്ടുന്നു. തന്‍െറ വസ്ത്ര 
ങ്ങള്‍ അവ൯ നല്ല വീഞ്ഞില്‍ കഴുകുന്നു. 

വീഞ്ഞു കുടിച്ച്‌ അവന്‍െറ കണ്ണൂകള്‍ 
ചുവന്നു. പാലു കുടിച്ച്‌ അവന്‍െറ പല്ലുകള്‍ 
വെളുത്തു.” 











സെബൂലൂന്‍ 
13“സെബൂലൂ൯ കടല്‍ക്കരയില്‍ താമസിക്കും. 
അവന്‍െറ കടല്‍ത്തീരം കപ്പലുകള്‍ക്കൊരു 


സുരക്ഷിതസ്ഥലമായിരിക്കും. സീദോന്‍ നഗരം 
വരെ അവന്‍െറ രാജ്യം വ്യാപിക്കും.” 


യിസ്സാഖാർ 

14“കഠിനാദ്ധ്വാനം ചെയ്ത ഒരു കഴുതയെ 
പ്പോലെയാണ്‌ യിസ്റ്റാഖാര്‍. ഭാരമേന്തിയ 
അവന്‍ വിശ്രമിക്കുന്നു. 

15തന്‍െറ വിശ്രമസ്ഥലം നല്ലതെന്ന്‌ അവന്‍ 
കാണും. തന്‍െറ ദേശം സന്തോഷദായകമായി 
അവന്‍ കാണും. വലിയ ഭാരങ്ങളെടുക്കാ൯ 
അവന്‍ തോള്‍ കുനിക്കുന്നു. അടിമയെപ്പോലെ 
അവന്‍ വേലയെടുക്കാ൯ തയ്യാറാകുന്നു.” 


ദാന്‍ 

16“മറ്റ്‌ യിസ്രായേല്‍ ഗോത്രങ്ങളെപ്പോലെ 
ദാന്‍ സ്വന്തം ജനതയെ വിധിക്കും. 

ദാന്‍, വഴിയരികിലെ പാമ്പിനെപ്പോലെ 
യായിരിക്കും. വഴിയോരത്തുകിടക്കുന്ന ഒരു 
അപകടകാരിയായ പാമ്പിനെപ്പോലെയായി 
രിക്കും അവന്‍. ആ പാമ്പ്‌ ഒരു കുതിരയുടെ 
കാലില്‍ കടിക്കുന്നു. സവാരിക്കാരന്‍ താഴെ 
വീഴുന്നു. 

18“യഹോവേ, ഞാന്‍ നിന്‍െറ രക്ഷയ്ക്കായി 
കാത്തിരിക്കുന്നു.” 











ഗാദ്‌ 
19“ഒരു സംഘം കള്ളന്മാര്‍ ഗാദിനെ ആക്രമി 
ക്കും. പക്ഷേ ഗാദ്‌ അവരെ ദൂരേക്ക്‌ ഓടിക്കും.” 


ആശേര്‍ 
20“ആശേരിന്‍െറ നിലം നല്ല വിളവുണ്ടാക്കും. 
ആ ഭക്ഷണം രാജാവിനു പോലും യോജ്യം!” 


നഫ്താലി 
“നഫ്താലി സ്വതന്ത്രമായിട്ടോടുന്ന ഒരു 
മാനിനെപ്പോലെയും അവന്‍െറ വാക്കുകള്‍ 
അവയുടെ മനോഹരമായ കുഞ്ഞുങ്ങളെപ്പോ 
ലെയും.” 


ഉല്പത്തി 49:22-50:14 


യോസേഫ്‌ 
2മ2*്യോസേഫാണ്‌ ഏറ്റവും വിജയി. യോ 
സേഫ്‌ പഴങ്ങള്‍ കൊണ്ടുമൂടിയ മുന്തിരിവ 
ഒളിപോലെയും നീരുറവയില്‍ വളരുന്ന മുന്തി 
രിവള്ളി പോലെയും വേലിയില്‍ വളരുന്ന 
മുന്തിരിവള്ളി പോലെയുമാകുന്നു. 

23അനേകം പേര്‍ അവനെതിരെ യുദ്ധം 
ചെയ്തു. അമ്പുള്ളവരൊക്കെ അവന്‍െറ ശത്രു 
ക്കളായി. 

4പക്ഷേ അവന്‍ തന്‍റെ അചഞ്ചലമായ 
വില്ലിനാലും സമര്‍ത്ഥമായ കൈകളാലും പൊ 
രൂതി ജയിച്ചു. യാക്കോബിന്‍റെ മഹാശക്ത 
നില്‍നിന്ന്‌ അവനു കരുത്തു കിട്ടുന്നു. അതാ 
യത്‌, യിസ്രായേലിന്‍െറ പാറയായ ഇടയനില്‍ 
നിന്ന്‌. 

25നിന്‍െറ പിതാവിന്‍െറ ദൈവത്തില്‍നിന്ന്‌. 
ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നു. സര്‍വ്വശക്ത 
നായ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. 
ആകാശങ്ങളില്‍നിന്നും അതൃഗാധങ്ങളില്‍ 
നിന്നും അവന്‍ നിനക്ക്‌ അനുഗ്രഹങ്ങള്‍ ചൊരി 
ട്ടെ. സ്തനങ്ങളില്‍നിന്നും ഗര്‍ഭപാത്രങ്ങളില്‍ 
നിന്നും ഉള്ള അനുഗ്രഹങ്ങള്‍ അവന്‍ നിന്നില്‍ 
ചൊരിയട്ടെ. 

2 എന്റെറ മാതാപിതാക്കള്‍ക്ക്‌ ഒരുപാട്‌ നന്മ 
കളുണ്ടായി. നിന്‍െറ പിതാവായ ഞാനും 
വളരെയേറെ അനുഗ്രഹിക്കപ്പെട്ടു. നിന്‍െറ 
സഹോദരന്മാര്‍ നിന്നെ ഒന്നുമില്ലാതെ ഉപേ 
ക്ഷിച്ചു. പക്ഷേ ഞാനിപ്പോള്‍ എന്‍റെ അനു 
ഗ്രഹങ്ങള്‍ നിന്നില്‍ മലപോലെ കൂട്ടുന്നു.” 








ബെന്യാമീന്‍ 

2മ7*വിശന്ന ചെന്നായെപ്പോലെയാണ്‌ 
ബെന്യാമീന്‍. പ്രഭാതങ്ങളില്‍ അവന്‍ കൊന്നു 
തിന്നുകയും പ്രദോഷങ്ങളില്‍ അവന്‍ മിച്ചമു 
ള്ളതു പങ്കുവയ്ക്കുകയും ചെയ്യുന്നു.” 

28യിസ്രായേലിന്‍െറെ പന്ത്രണ്ടു ഗോത്രങ്ങള്‍ 
ഇവയാണ്‌. അവരുടെ പിതാവ്‌ അവരോടു പറ 
ഞ്ഞ കാര്യങ്ങള്‍ ഇവയാണ്‌. ഓരോ പുത്രനും 
യോജിക്കുന്ന അനുഗ്രഹങ്ങള്‍ അവന്‍ നല്‍കി. 
29അനന്തരം യിസ്രായേല്‍ ഒരു കല്പനയും അവ 
ര്‍ക്കു നല്‍കി. അവന്‍ പറഞ്ഞു, “മരണാനന്തരം 
എന്‍െറ ജനതയോടടുത്തായിരിക്കാ൯ ഞാനാ 
ശിക്കുന്നു. ഹിത്യനായ എഫ്രോനന്‍െറ ഭൂമിയി 
ലുള്ള ഗുഹയില്‍ എന്‍െറ പൂര്‍വ്വികരോടൊചപ്പം 
എന്നെയും സംസ്‌കരിക്കണം. 30മമ്രേയ്ക്കു സമീ 
പത്തുള്ള മക്പേയിലാണ്‌ ആ സ്ഥലം. കനാന്‍ 
ദേശത്താണത്‌. ഒരു ശ്മശാനമുണ്ടായിരിക്കുന്ന 
തിന്‌ അബ്രാഹാം എഫ്രോനില്‍നിന്നും വാങ്ങി 
യതാണ്‌ ആ സ്ഥലം. 31അബ്രാഹാമും ഭാര്യ 
സാറയും ആ ഗുഹയിലാണ്‌ സംസ്കരിക്ക 
പ്പെട്ടത്‌. യിസ്ഹാക്കും ഭാര്യ റിബെക്കയും 
അവിടെയാണ്‌ സംസ്കരിക്കപ്പെട്ടത്‌. എന്‍െറ 
ഭാര്യ ലേയയെയും ഞാനവിടെ സംസ്കരിച്ചു. 
ദാഹിത്യരില്‍നിന്നും വാങ്ങിയ സ്ഥലത്താണ്‌ ആ 
ഗുഹ.” ദതനന്‍െറ പുത്രന്മാരോടു ഇത്രയും 
പറഞ്ഞതിനു ശേഷം യാക്കോബു കിടന്നു. 
കാലുകള്‍ എടുത്ത്‌ കട്ടിലില്‍ നിവര്‍ത്തി വച്ച്‌ 
അയാള്‍ മരിച്ചു. 























യാക്കോബിന്‍െറ ശവസംസ്കാരം 
യിസ്രായേല്‍ മരിച്ചപ്പോള്‍ യോസേഫ്‌ 
(പെ വ്യസനിച്ചു. അവന്‍ മൃതദേഹ 





54 


ത്തില്‍ കെട്ടിപ്പിടിച്ചു കരയുകയും ചുംബിക്കു 
കയും ചെയ്തു. 2പിതാവിനന്‍െറ മൃതശരീരം ഒരു 
ക്കാന്‍ അവന്‍ തന്‍റെ വൈദ്യന്മാരായിരുന്ന 
ഭൃത്ൃയരോടു കല്ലിച്ചു. വൈദ്യന്മാര്‍ യാക്കോബി 
നെറ ശരീരം സംസ്കാരത്തിനു തയ്യാറാക്കി. 
ഈജിപ്തുകാരുടെ പ്രത്യേകരീതിയിലാണതു 
ചെയ്തത്‌. 3അതനുസരിച്ചു സംസ്കാരത്തിനു 
മുമ്പ്‌ നാല്പതുദിവസം മൃതദേഹം സൂക്ഷിക്കേണ്ടി 
വന്നു. പിന്നെ ഈജിപ്തുകാര്‍ക്ക്‌ യാക്കോബി 
നായി ഒരു പ്രത്യേക ദു:ഖാചരണമുണ്ടായി. 
എഴുപതു ദിവസമായിരുന്നു ഇത്‌. 

എഴുപതു ദിവസങ്ങള്‍ക്കുശേഷം ദുഃഖാച 
രണം അവസാനിച്ചു. അതിനാല്‍ യോസേഫ്‌ 
ഫറവോനന്‍െെറ കുടുംബാഗങ്ങളോടു സംസാ 
രിച്ചു. യോസേഫ്‌ പറഞ്ഞു, “ദയവായി ഈ 
സന്ദേശം ഫറവോനു നല്‍കുക: 5*എന്‍െറ 
പിതാവ്‌ മരിക്കാറായപ്പോള്‍, കനാനിലെ ഗുഹ 
യില്‍ അദ്ദേഹത്തെ സംസ്കരിക്കാമെന്ന്‌ ഞാന 
ദ്ദേഹത്തോടു പ്രതിജ്ഞ ചെയ്തു. ആ ഗുഹ 
അദ്ദേഹം തനിക്കായി തയ്യാറാക്കി വെച്ചിരുന്ന 
താണ്‌. അതിനാല്‍ പിതാവിനെ സംസ്കരി 
ക്കാന്‍ പോകാന്‍ എന്നെ അനുവദിക്കണം. അതി 
നുശേഷം ഞാനങ്ങയുടെയടുത്തേക്കു മടങ്ങി 
വരാം.” 

ഫറവോന്‍ പറഞ്ഞു, “വാക്കു പാലിക്കുക, 
പോയി നിന്‍െറ പിതാവിനെ സംസ്കരി 
ക്കുക.” 

അങ്ങനെ യോസേഫ്‌ തന്‍െറ പിതാവിനെ 
സംസ്കരിക്കാന്‍ പോയി. ഫറവോനന്‍െെറ എല്ലാ 
ഉദ്യോഗസ്ഥന്മാരും ഫറവോനന്‍െറ എല്ലാ മൂപ്പ 
ന്മാരും ഈജിപ്തിലെ എല്ലാ മൂപ്പന്മാരും യോ 
സേഫിനോടൊത്തു പോയി. യോസേഫി 
ന്‍െറ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും അവ 
ന്‍റെ സഹോദരന്മാരും അവന്‍െറ പിതാവി 
ന്‍െറ കൂടുംബത്തിലെ എല്ലാ അംഗങ്ങളും അവ 
നോടൊത്തു പോയിരുന്നു. കുട്ടികളും മൃഗങ്ങളും 
ഗോശെനില്‍ തങ്ങി. അതൊരു വലിയ ജന 
ക്കൂട്ടമായിരുന്നു. തേരുകളിലും കുതിരപ്പുറത്തും 
സഞ്ചരിക്കുന്ന അനേകം ഭടന്മാരുടെ ഒരു സംഘ 
വുമുണ്ടായിരുന്നു. 





























10അവര്‍ യോര്‍ദ്ദാ൯നദിക്കു കിഴക്കുള്ള ഗോ 
രെ൯-ആതാദിലേക്കാണ്‌ പോയത്‌. അവിടെയ 
വര്‍ യിസ്രായേലിന്‌ ദീര്‍ഘമായ സംസ്കാര 
ശുശ്രൂഷ നല്‍കി. ഏഴു ദിവസം ആ ശുശ്രൂഷ 
നീണ്ടുനിന്നു. കനാന്‍ നിവാസികള്‍ 
ഗോരെന്‍ -ആതാദിലെ ആ സംസ്കാര ശുശ്രൂഷ 
കണ്ടു. അവര്‍ പറഞ്ഞു, “ആ ഈജിപ്തുകാ 
രൂടേത്‌ ഒരു വ്യസന ശുശ്രൂഷയാണ്‌!” അതി 
നാല്‍ യോര്‍ദ്ദാ൯നദിക്കു കുറുകെയുള്ള ആ 
സ്ഥലം ആബേല്‍-മിസ്രയീം എന്നാണിന്ന്‌ അറി 
യപ്പെടുന്നത്‌. 

12അങ്ങനെ തങ്ങളുടെ പിതാവിന്‍െറ കല്പന 
യാക്കോബിന്‍റെ പുത്രന്മാര്‍ നടപ്പാക്കി. 
13അവര്‍ അവന്‍െറ ശരീരം കനാനിലേക്കു 
കൊണ്ടു പോവുകയും മക്പേലയിലെ ഗുഹ 
യില്‍ സംസ്കരിക്കുകയും ചെയ്തു. ഹിത്യ 
നായ എഫ്രോനില്‍നിന്നും അബ്രാഹാം വാങ്ങി 
യതും മമ്രേയ്ക്കു സമീപമുള്ള സ്ഥലത്തുള്ള 
തുമായ ഗുഹയായിരുന്നു അത്‌. ഒരു ശ്മശാന 
മാക്കാനാണ്‌ അബ്രാഹാം ആ സ്ഥലം വാങ്ങി 
യത്‌. തങ്ങളുടെ പിതാവിനെ സംസ്കരിച്ച 
ശേഷം യോസേഫും മറ്റെല്ലാവരും സംഘത്തോ 
ടൊപ്പം ഈജിപ്തിലേക്കു മടങ്ങി. 




















സഹോദരന്മാര്‍ക്ക്‌ ഇപ്പോഴും 
യോസേഫിനെ ഭയം 

15വളരെ വര്‍ഷങ്ങള്‍ക്കു മുന്‍പ്‌ തങ്ങള്‍ 
ചെയ്ത കാര്യങ്ങളോര്‍ത്ത്‌ യോസേഫിന്‌ 
ഇന്നും തങ്ങളോടു ദേഷ്യമുണ്ടായിരിക്കുമെന്ന്‌ 
അവര്‍ ഭയന്നു. അവര്‍ സ്വയം പറഞ്ഞു, 
“ഒരുപക്ഷേ യോസേഫ്‌ ഇപ്പോഴും നമ്മെ വെറു 
ക്കുന്നുണ്ടാകാം. കൂടാതെ നമ്മള്‍ അവനോടു 
ചെയ്ത തിന്മയ്ക്ക്‌ അവന്‍ തിരിച്ചടി തന്നെന്നും 
വരാം.” 1അതിനാല്‍ സഹോദരന്മാര്‍ ഈ 
സന്ദേശം യോസേഫിനയച്ചു: 








“നിന്‍െറ പിതാവ്‌ മരിക്കുന്നതിനു മുമ്പ്‌ 
നിനക്കൊരു സന്ദേശം തരാ൯ ഞങ്ങളെ 
എല്വിച്ചിരുന്നു. 17അവ൯ പറഞ്ഞു, 
“സഹോദരന്മാര്‍ അവനോടു കാണിച്ച 
തെറ്റിന്‌ അവരോടു പൊറുക്കാന്‍ യോസേ 
ഫിനോടു ഞാന്‍ അപേക്ഷിക്കുന്നതായി 
പറയുക.” അതിനാല്‍ യോസേഫേ, 
ഇപ്പോള്‍ ഞങ്ങള്‍ അപേക്ഷിക്കുകയാണ്‌, 
ഞങ്ങളുടെ തെറ്റ്‌ പൊറുക്കുക. നിന്‍െറ 
പിതാവിന്‍റെ ദൈവത്തിന്‍െറ ദാസരാണ്‌ 
ഞങ്ങള്‍.” 


ആ സന്ദേശം യോസേഫിനെ വളരെ ദുഃഖി 
തനാക്കി. അവന്‍ കരഞ്ഞു. 14സഹോദരന്മാര്‍ 
അവന്‍െറ മുമ്പിലെത്തി നമസ്കരിച്ചു. അവര്‍ 
പറഞ്ഞു, “ഞങ്ങള്‍ നിന്‍െറ ദാസരായിരിക്കും.” 

19അപ്പോള്‍ യോസേഫ്‌ അവരോടു പറഞ്ഞു, 
“ഭയപ്പെടരുത്‌. ഞാൻ ദൈവമല്ല! അതിനാല്‍ 
എനിക്കു നിങ്ങളെ ശിക്ഷിക്കാന്‍ അധികാരവു 
മില്ല. 22നിങ്ങളെന്നോടു തെറ്റു ചെയ്യാന്‍ ആലോ 
ചിച്ചു എന്നതു സത്യമാണ്‌. പക്ഷേ യഥാര്‍ത്ഥ 
ത്തില്‍ ദൈവം നന്മകളാലോലചിക്കുകയായി 
രുന്നു. അനേകരുടെ ജീവന്‍ രക്ഷിക്കാന്‍ എന്നെ 


55 


ഉല്പത്തി 50:15-26 


ഉപയോഗിക്കുകയായിരുന്നു അവന്‍െറ ലക്ഷ്യം. 
അതാണ്‌ സംഭവിച്ചത്‌! അതിനാല്‍ ഭയപ്പെ 
ടാതിരിക്കുക. ഞാന്‍ നിങ്ങളെയും കുട്ടികളെയും 
കാത്തുകൊള്ളാം!” അങ്ങനെ യോസേഫ്‌ തന്‍െറ 
സഹോദരന്മാരെ സമാധാനിപ്പിച്ചു. അത്‌ അവ 
ര്‍ക്ക്‌ സമാധാനമേകി. 

മാതന്‍െറ പിതാവിന്‍െറ കുടുംബാഗങ്ങളോ 
ടൊത്ത്‌ യോസേഫ്‌ ഈജിപ്തില്‍ തുടര്‍ന്നു 
താമസിച്ചു. നൂറ്റിപ്പത്താം വയസ്സിലാണ്‌ 
അവന്‍ മരിച്ചത്‌. 4യോസേഫിന്‍െറ കാലത്തു 
തന്നെ എഫ്രയീമിനും മക്കളും കൊച്ചു മക്കളു 
മായി. മനശ്ശെയ്ക്കും ഒരു പുത്രനുണ്ടായി. 
മാഖീര്‍ എന്നായിരുന്നു അവന്‍െറ പേര്‍. മാഖീ 
രിന്‍റെറ പുത്രന്മാരെയും യോസേഫ്‌ കണ്ടു. 


യോസേഫിന്‍െറ മരണം 

24തരണമടുത്തപ്പോള്‍ യോസേഫ്‌ തന്‍െറ 
സഹോദരന്മാരോടു പറഞ്ഞു, “എന്‍െറ മരണ 
സമയമടുത്തു. ദൈവം നിങ്ങളെ പരിപാലിക്കു 
മെന്നും അവന്‍ നിങ്ങളെ ഈ രാജ്യത്തുനിന്നും 
കൊണ്ടുപോകുമെന്നും എനിക്കറിയാം. അബ്രാ 
ഹാമിനും യിസ്ഹാക്കിനും യാക്കോബിനും 
വാഗ്ദാനം ചെയ്ത സ്ഥലത്തേക്ക്‌ അവന്‍ 
നിങ്ങളെ നയിക്കും.” 

25അനന്തരം യോസേഫ്‌ തന്‍െറ ജനതയോട്‌ 
ഒരു വാഗ്ദാനം ആവശ്യപ്പെട്ടു. യോസേഫ്‌ 
പറഞ്ഞു, “പുതിയ ദേശത്തേക്കു ദൈവം 
നിങ്ങളെ നയിക്കുമ്പോള്‍ എന്‍െറ അസ്ഥികള്‍ 
കൂടി കൊണ്ടുപോകാമെന്ന്‌ നിങ്ങളെനിക്കു 
വാഗ്ദാനം ചെയ്യുക.” 
26നൂറ്റിപ്പത്താമത്തെ, വയസ്സില്‍ ഈജിപ്തില്‍ 
വച്ചാണ്‌ യോസേഫ്‌ മരിച്ചത്‌. വൈദ്യന്മാര്‍ 
അവന്‍െറ ശരീരം സംസ്കാരത്തിനു തയ്യാറാക്കു 
കയും അതൊരു ശവപ്പെട്ടിയിലാക്കി ഈജി 
പ്തില്‍ സൂക്ഷിക്കുകയും ചെയ്തു. 








56 


പുറപ്പാട്‌ 


യാക്കോബിന്‍െറ കുടുംബം ഈജിപ്തില്‍ 

യാക്കോബ്‌ തന്‍െറ പുത്രന്മാരോടൊത്ത്‌ 

ഈജിപ്തിലേക്കു യാത്ര ചെയ്തു. ഓരോ 
പുത്രന്മാരോടുമൊപ്പം അവനവന്‍െറ കുടുംബ 
വുമുണ്ടായിരുന്നു. യിസ്രായേലിന്‍റെ പുത്ര 
ന്മാര്‍ ഇവരായിരുന്നു: രൂബേന്‍, ശിമെയോന്‍, 
ലേവി, യെഹൂദാ, 3യിസ്താഖാര്‍, സെബൂലൂന്‍, 
ബെന്യാമീന്‍, 8൯, നഫ്താലി, ഗാദ്‌, ആശേര്‍; 
ടയാക്കോബിനന്‍െറെ നേരിട്ടുള്ള പി൯ഗാമിക 
ളായി എഴുപതു പേരുണ്ടായിരുന്നു. (യോ 
സേഫ്‌ ആ പന്ത്രണ്ടു പേരില്‍ ഒരാളായിരുന്നു 
വെങ്കിലും അയാള്‍ ആ സമയത്തുതന്നെ 
ഈജിപ്തിലായി രുന്നു.) 

പിന്നീട്‌, യോസേഫും സഹോദരന്മാരും ആ 
തലമുറയിലെ എല്ലാവരും മരിച്ചു. "പക്ഷേ 
യിസ്രായേല്‍ജനതയ്ക്ക്‌ അനേകം സന്തതികളു 
ണ്ടാവുകയും അവരുടെ സംഖ്യ കൂടുതല്‍ വളരു 
കയും ചെയ്തു. യിസ്രായേല്‍ജനത ശക്തി 
പ്രാപിക്കുകയും ഈജിപ്തുരാജ്യമാകെ അവ 
രെക്കൊണ്ടു നിറയുകയും ചെയ്തു. 





യിസ്രായേല്‍ജനതതയ്ക്ക്‌ കുഴപ്പങ്ങള്‍ 

“അനന്തരം ഒരു പൂതിയ രാജാവ്‌ ഈജിപ്തു 
ഭരിക്കാന്‍ തുടങ്ങി. ഈ രാജാവിനു യോസേ 
ഫിനെ അറിയില്ലായിരുന്നു. 9ഈ രാജാവ്‌ 
തന്‍െറ ജനതയോടു പറഞ്ഞു, “നോക്കൂ, യിന്ധാ 
യേലുകാര്‍ നമ്മെക്കാള്‍ എണ്ണത്തില്‍ പെരു 
കുകയും ശക്തരായിത്തീരുകയും ചെയ്തിരി 
ക്കുന്നു! അവര്‍ അനേകമായിത്തീരുന്നതു 
തടയാന്‍ നാം ഒരു നല്ല പദ്ധതി ആസൂത്രണം 
ചെയ്യണം. അല്ലാത്തപക്ഷം ഒരു യുദ്ധം ഉണ്ടാ 
വുകയാണെങ്കില്‍ അവര്‍ നമ്മുടെ ശത്രുക്ക 
ളോടു ചേരുകയും നമ്മെ തോല്ലിക്കുകയും 
നമ്മുടെ രാജ്യത്തില്‍നിന്ന്‌ രക്ഷപ്പെടുകയും 
ചെയ്യും.” 

വയിസ്രായേലുകാരുടെ ജീവിതം പ്രയാസ 
മേറിയതാക്കിത്തീര്‍ക്കുവാന്‍ ഈജിപ്തുകാര്‍ 
തീരുമാനിച്ചു. അതിനാല്‍ ഈജിപ്തുകാര്‍ 
അവര്‍ക്കുമേല്‍ യജമാനന്മാരെ നിയോഗിച്ചു. 
ആ യജമാനന്മാര്‍ യിസ്ധരായേലുകാരെ, രാജാ 
വിനു വേണ്ടി പീഥോം, റയംസേസ്‌ എന്നീ 
നഗരങ്ങള്‍ പണിയാന്‍ നിയോഗിച്ചു. ഈ 
നഗരങ്ങള്‍ ധാന്യങ്ങളും മറ്റു സാധനങ്ങളും 
സംഭരിക്കാന്‍ രാജാവ്‌ ഉപയോഗിച്ചു. 

12ഈജിപ്തുകാര്‍ യിസ്രായേലുകാരെ കഠി 
നാദ്ധ്വാനം ചെയ്യിച്ചു. പക്ഷേ യിസ്ധായേലു 
കാര്‍ വളരെയധികം പണി ചെയ്യാന്‍ നിര്‍ബ 
ന്ധിതരായപ്പോള്‍ അവര്‍ കൂടുതല്‍ വളരു 
കയും വ്യാപിക്കുകയും ചെയ്തു. ഈജിപ്തു 
കാര്‍ യിസ്രായേലുകാരെക്കുറിച്്‌ വളരെയ 
ധികം ഭയമുള്ളവരായിത്തീര്‍ന്നു. 13അതിനാല്‍ 
ഈജിപ്തുകാര്‍ യിസ്രായേലുകാരെക്കൊണ്ട്‌ 
കൂടുതല്‍ കഠിനാദ്ധ്വാനം ചെയ്യിച്ചു. 

14ഈജിപ്തുകാര്‍ യിസന്രായേലുകാരുടെ 
ജീവിതം കൂടുതല്‍ കഠിനമാക്കി. അവര്‍ അവ 








രെക്കൊണ്ട്‌ ഇഷ്ടികയും കുമ്മായവുമുണ്ടാ 
ക്കുന്ന കഠിനജോലികള്‍ ചെയ്യിച്ചു. വയലുക 
ളിലും അത്യദ്ധ്വാനം ചെയ്യിച്ചു. അവര്‍ 
ചെയ്ത എല്ലാ വേലകളിലും കാഠിന്യമേറി 
യവയാണ്‌ ചെയ്യേണ്ടി വന്നത്‌. 














ദൈവഭയമുള്ള സൂതികര്‍മ്മിണികള്‍ 

15യിസ്രായേലുകാരായ സ്ത്രീകളെ പ്രസവ 
ത്തിനു സഹായിച്ച രണ്ടു സൂതികര്‍മ്മിണിക 
ളുണ്ടായിരുന്നു. ശിപ്രാ എന്നും പൂവാ എന്നു 
മായിരുന്നു അവരുടെ പേര്‍. ഈജിപ്തുരാജാവ്‌ 
അവരോടു പറഞ്ഞു, 1“നിങ്ങള്‍ എബ്രായ 
സ്ത്രീകളെ അവരുടെ പ്രസവത്തില്‍ സഹാ 
യിക്കുമ്പോൾ കുട്ടി ആണോ പെണ്ണോ എന്ന്‌ 
നിരീക്ഷിക്കുക. കൂട്ടി ആണാകുന്നുവെങ്കില്‍ 
അതിനെ വധിക്കുകയും പെണ്ണാകുന്നുവെ 
ങ്കില്‍ അതിനെ ജീവിക്കാനനുവദിക്കുകയും 
ചെയ്യുക.” 

പക്ഷേ സൂതികര്‍മ്മിണികള്‍ ദൈവത്തോടു 
ഭയവും ആദരവുമുള്ളവരായിരുന്നതിനാല്‍ 
രാജാവു കല്പിച്ചതുപോലെ പ്രവര്‍ത്തിച്ചില്ല. 
അവര്‍ ആണ്‍കുഞ്ഞുങ്ങളെയെല്ലാം ജീവിക്കാന്‍ 
അനുവദിച്ചു. 

15ഈജിപ്തിലെ രാജാവ്‌ സൂതികര്‍മ്മിണി 




















കളെ വിളിച്ചു ചോദിച്ചു, “നിങ്ങളെന്താണ്‌ 
ആണ്‍ കുഞ്ഞുങ്ങളെ ജീവിക്കാനനുവദിക്കു 
ന്നത്‌? നിങ്ങളെന്താണ്‌ ഇങ്ങനെ ചെയ്യുന്നത്‌?” 


19സൂതികര്‍മ്മിണികള്‍ രാജാവിനോടു പറ 
ഞ്ഞു, “എബ്രായസ്ത്രീകള്‍ ഈജിപ്തിലെ 
സ്ത്രീകളെക്കാള്‍ വളരെ ശക്തരാണ്‌. ഞങ്ങള്‍ക്ക്‌ 
ചെന്ന്‌ സഹായിക്കാനാകും മുന്‌ അവര്‍ സ്വയം 
പ്രസവിക്കും.” 20°21സൂതികര്‍മ്മിണികളില്‍ ദൈ 
വം സന്തുഷ്ടനായിരുന്നു. അതിനാല്‍ ദൈവം 
അവരെ അനുഗ്രഹിക്കുകയും അവര്‍ക്കു കുടും 
ബങ്ങളുണ്ടാകാന്‍ അനുവദിക്കുകയും ചെയ്തു. 
എബ്രായജനതയ്ക്ക്‌ പിന്നെയും കൂടുതല്‍ കൂട്ടി 
കളുണ്ടാകുകയും അവര്‍ അതിശക്തരാകുകയും 
ചെയ്തു. 

22അതിനാല്‍ ഫറവോന്‍ തന്‍െറ ജനതയ്ക്ക്‌ 
ഒരു കല്പന നല്‍കി: “എല്ലാ പെണ്‍ശിശുക്കളും 
ജീവിക്കട്ടെ. പക്ഷേ ഒരു എബ്രായ ആണ്‍കുട്ടി 
ജനിക്കുമ്പോള്‍ത്തന്നെ അവനെ നൈല്‍നദി 
യില്‍ എറിയണം.” 





ശിശുവായ മോശെ 

ലേവിയുടെ വംശത്തില്‍പ്പെട്ട ഒരാളുണ്ടാ 

യിരുന്നു. ആ വംശത്തില്‍പ്പെട്ട ഒരു 
സ്ത്രീയെ അയാള്‍ വിവാഹം കഴിച്ചു. അവള്‍ 
ഗര്‍ഭംധരിക്കുകയും ഒരു ആണ്‍കുട്ടിയെ പ്രസവി 
ക്കുകയും ചെയ്തു. അവന്‍ വളരെ സുന്ദരനാ 
ണെന്നു കണ്ട അവള്‍ കുട്ടിയെ മൂന്നുമാസം 
ഒളിപ്പിച്ചു വച്ചു. അവനെ ഇനിയും അധിക 
നാള്‍ മറച്ചുവയ്ക്കാന്‍ കഴിയില്ലെന്നും അവന്‍ 
കണ്ടുപിടിക്കപ്പെട്ട വധിക്കപ്പെട്ടേക്കാമെന്നും 
ആ അമ്മ ഭയന്നു. അവള്‍ ചൂരലുകൊണ്ട്‌ ഒരു 





ചെറിയ പെട്ടുകം ഉണ്ടാക്കി. അവള്‍ ആ ചെറിയ 
പെട്ടകത്തില്‍ കീല്‍ പൂശി അതു വെള്ളത്തില്‍ 
പൊങ്ങിക്കിടക്കുമ്പോലെയാക്കി. അവള്‍ 
കുഞ്ഞിനെ പെട്ടകത്തില്‍ കിടത്തി. അവള്‍ 
പെട്ടകത്തെ നദീതീരത്തു വളര്‍ന്ന ഞാങ്ങണ 
കള്‍ക്കിടയില്‍ വച്ചു. 4്കുട്ടിയുടെ സഹോദരി 
ഒളിച്ചിരുന്ന്‌ കുട്ടിക്കെന്തു സംഭവിക്കുമെന്നു 
നിരീക്ഷിച്ചു. 

ടഅപ്പോള്‍ ഫറവോനന്‍െറ മകള്‍ കുളിക്കാന്‍ 
നദിയില്‍ ചെന്നു. ഞാങ്ങണകള്‍ക്കിടയില്‍ 
അവള്‍ പെട്ടകം കണ്ടു. അവളുടെ തോഴിമാര്‍ 
നദീതീരത്തുകൂടി നടക്കുകയായിരുന്ന. അവരി 
ലൊരുവളെ പെട്ടകം എടുത്തുകൊണ്ടുവരാ൯ 
അവള്‍ അയച്ചു. രാജാവിന്‍െറ പുത്രി പെട്ടകം 
തുറന്നു നോക്കിയപ്പോള്‍ ഒരാണ്‍കുട്ടിയെയാണ്‌ 
അതില്‍ കണ്ടത്‌. കരയുകയായിരുന്ന 
കുഞ്ഞിനെ കണ്ട്‌ അവള്‍ക്കു സങ്കടം തോന്നി. 
അപ്പോള്‍ അവള്‍ പറഞ്ഞു, “ഇത്‌ എബ്രായക്കു 
ട്ടികളിലൊന്നാണ്‌.” 

കുട്ടിയുടെ സഹോദരി അപ്പോഴും ഒളിച്ചി 
രിക്കുന്നുണ്ടായിരുന്നു. അവള്‍ എഴുന്നേറ്റു 
ചെന്ന്‌ രാജാവിന്‍െറ പുത്രിയോടു ചോദിച്ചു, 








ST 


പുറപ്പാട്‌ 2:4-3:1 


15മോശെയുടെ പ്രവൃത്തിയെപച്പറ്റി ഫറവോന്‍ 
അറിയുകയും അവനെ വധിക്കാന്‍ തീരുമാനി 
ക്കുകയും ചെയ്തു. പക്ഷേ മോശെ മിദ്യാ൯ 
ദേശത്തേക്ക്‌ ഓടി രക്ഷപ്പെട്ടു. 


മോശെ മിദ്യാനില്‍ 

മിദ്യാനില്‍ ഒരു കിണറ്റിന്‍കരയില്‍ മോശെ 
നിന്നു. 1അവിടെ ഏഴു പെണ്‍മക്കളുള്ള മിദ്യാ 
ന്യനായ ഒരു പുരോഹിതനുണ്ടായിരുന്നു. ആ 
പെണ്‍കുട്ടികള്‍ തങ്ങളുടെ പിതാവിന്‍െറ 
ആടുകള്‍ക്ക്‌ വെള്ളം കൊടുക്കുവാ൯ ആ 
കിണറ്റിന്‍ കരയിലെത്തി. അവര്‍ തൊട്ടികളില്‍ 
വെള്ളം നിറയ്ക്കുകയായിരുന്നു. 17പക്ഷേ അവി 
ടെയുണ്ടായിരുന്ന ഇടയന്മാര്‍ പെണ്‍കുട്ടികളെ 
ഓടിക്കുകയും അവരെ വെള്ളമെടുക്കുന്നതില്‍ 
നിന്ന്‌ തടയുകയും ചെയ്തു. അതിനാല്‍ 
മോശെ പെണ്‍കുട്ടികളെ സഹായിക്കുകയും 
ആടുകള്‍ക്ക്‌ വെള്ളം കൊടുക്കുകയും ചെയ്തു. 
18അപ്പോള്‍ അവര്‍ തങ്ങളുടെ പിതാവായ റെയൂ 
വേലിനന്‍െറ അടുത്തേക്കു മടങ്ങി. പിതാവ്‌ അവ 
രോടു പറഞ്ഞു, “നിങ്ങളിന്നു നേരത്തെ വീട്ടി 
ലേക്കു വന്നല്ലോ!” 











“ഈ കൂട്ടിയെ നിനക്കുവേണ്ടി ശുശ്രൂഷിക്കു 
വാനും മുല കൊടുത്തു വളര്‍ത്തുവാനും ഞാന്‍ 
ഒരു എബ്രായ സ്ത്രീയെ അന്വേഷിക്കട്ടെ?” 

രാജാവിന്‍െറ മകള്‍ പറഞ്ഞു, “വേണം.” 
അതിനാല്‍ പെണ്‍കുട്ടിപോയി ശിശുവിന്‍െറ 
സ്വന്തം മാതാവിനെ കൂട്ടിക്കൊണ്ടു വന്നു. 
രാജാവിന്‍െറ മകള്‍ ആ അമ്മയോടു പറഞ്ഞു, 
“ഈ കുഞ്ഞിനെ കൊണ്ടുപോയി എനിക്കായി 
പരിചരിച്ചു വളര്‍ത്തൂ. അവനെ പോറ്റുന്ന 
തിനു ഞാന്‍ നിനക്കു കൂലിതരാം.” 

അതിനാല്‍ ആ സ്ത്രീ അവളുടെ കുഞ്ഞിനെ 
കൊണ്ടുപോയി വളര്‍ത്തി. 14ുഞ്ഞു വളര്‍ന്നു. 
കുറേകാലത്തിനുശേഷം അവള്‍ അവനെ രാജാ 
വിന്‍റെ മകളെ ഏലിച്ചു. രാജകുമാരി ആ 
കുട്ടിയെ തന്‍െറ സ്വന്തം പുത്രനായി സ്വീക 
രിച്ചു. വെള്ളത്തില്‍നിന്നും വലിച്ചെടുക്കപ്പെട്ട 
തിനാല്‍ അവള്‍ അവനു മോശെ എന്നു 
പേരിട്ടു. 











മോശെ തന്‍െറ ജനതയെ 
സഹായിക്കുന്നു 

1മോശെ വളര്‍ന്ന്‌ ഒരു പുരുഷനായി. തന്‍െറ 
ജനതയായ എബ്രായര്‍ വളരെ കഠിനജോലിക്കു 
നിര്‍ബന്ധിതരാകുന്നത്‌ അവന്‍ കണ്ടു. ഒരു 
ദിവസം ഒരു ഈജിപ്തുകാരന്‍ ഒരു എബ്രാ 
യനെ തല്ലുന്നത്‌ മോശെ കണ്ടു. 12മോശെ ചുറ്റും 
നോക്കിയപ്പോള്‍ ആരെങ്കിലും നോക്കുന്നതായി 
കണ്ടില്ല. അപ്പോള്‍ മോശെ ഈജിപ്തുകാരനെ 
കൊന്ന്‌ മണലില്‍ കുഴിച്ചുമൂടി. 

പിറ്റേന്ന്‌ രണ്ട്‌ എബ്രായര്‍ പരസ്പരം 
പോരടിക്കുന്നത്‌ മോശെ കണ്ടു. അവരി 
ലൊരാള്‍ തെറ്റുകാരനാണെന്നു മോശെ കണ്ടു. 
മോശെ അയാളോടു ചോദിച്ചു, “നീയെന്തി 
നാണ്‌ നിന്‍െറ അയല്‍ക്കാരനെ തല്ലുന്നത്‌?” 

14അയാള്‍ മറുപടി പറഞ്ഞു, “നീ ഞങ്ങ 
ളുടെ ഭരണാധിപനോ വിധികര്‍ത്താവോ ആക 
ണമെന്ന്‌ ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. 
ഇന്നലെ ഒരു ഈജിപ്തുകാരനെ കൊന്നതു 
പോലെ നീ എന്നെയും കൊല്ലുമോ?” 
അപ്പോള്‍ മോശെക്ക്‌ ഭയമായി. മോശെ കരുതി, 
“ഇപ്പോള്‍ ഞാന്‍ ചെയ്തത്‌ എല്ലാവരും അറി 
ഞ്ഞിരിക്കുന്നു.” 











1പെണ്‍കുട്ടികള്‍ മറുപടി പറഞ്ഞു, “അതെ 
പ്രഭോ, ഇടയന്മാര്‍ ഞങ്ങളെ ഓടിക്കാന്‍ ശ്രമി 
ച്ചെങ്കിലും ഒരു ഈജിപ്തുകാര൯ന്‍ ഞങ്ങളെ സ 
ഹായിച്ചു. അയാള്‍ ഞങ്ങള്‍ക്കും മൃഗങ്ങള്‍ക്കും 
വെള്ളം കോരിത്തന്നു.” 

20അതിനാാല്‍ റെയൂവേല്‍ പുത്രിമാരോടു 
പറഞ്ഞു, “ശരി, അയാള്‍ എവിടെയാണ്‌? 
നിങ്ങളെന്താണയാളെ കിണറ്റിന്‍കരയില്‍ 
വിട്ടത്‌? നമ്മോടൊത്തു ഭക്ഷിക്കാന്‍ വരുന്ന 
തിന്‌ അവനെ ക്ഷണിക്കുക.” 

2അയാളോടൊത്തു തങ്ങുന്നതില്‍ മോശെക്ക്‌ 
സന്തോഷമായിരുന്നു. തന്‍െറ പുത്രിയായ 
സിപ്പോറയെ റെയൂവേല്‍ മോശെയ്ക്ക്‌ 
വിവാഹം ചെയ്തുകൊടുത്തു. 22സിപ്പോറാ 
ഗര്‍ഭിണിയാവുകയും ഒരു പുത്രനെ പ്രസവി 
ക്കുകയും ചെയ്തു. മോശെ അവന്‍ ഗേര്‍ശോം 
എന്നു പേരിട്ടു. തന്റേതല്ലാത്ത നാട്ടില്‍ താന്‍ 
ഒരന്യനായി പാര്‍ക്കുന്നതിനാലാണ്‌ മോശെ 
അവന്‍ ആ പേരിട്ടത്‌. 











യിസ്രായേലിനെ സഹായിക്കാന്‍ 
ദൈവം തീരുമാനിക്കുന്നു 

കാലം കുറേക്കഴിഞ്ഞു. ഈജിപ്തിലെ ആ 
രാജാവ്‌ മരിക്കുകയും ചെയ്തു. എങ്കിലും 
യിസ്രായേലുകാര്‍ക്ക്‌ തുടര്‍ന്നും കഠിനാദ്ധ്വാനം 
ചെയ്യേണ്ടിവന്നു. സഹായത്തിനു വേണ്ടിയുള്ള 
അവരുടെ നിലവിളി ദൈവം കേട്ടു. 4്ദൈവം 
അവരുടെ പ്രാര്‍ത്ഥനകള്‍ കേള്‍ക്കുകയും 
അബ്രാഹാം, യിസ്ഹാക്ക്‌, യാക്കോബ്‌ എന്നി 
വരുമായി താനുണ്ടാക്കിയ കരാറുകളെപ്പറ്റി 
ഓര്‍ക്കുകയും ചെയ്തു. ദൈവം യിസ്രായേ 
ലുകാരുടെ ദുരിതങ്ങള്‍ കാണുകയും താനു 
ടനെ അവരെ സഹായിക്കേണ്ടതുണ്ടെന്ന്‌ അവ 
നറിയുകയും ചെയ്തു. 














കത്തുന്ന കുറ്റിക്കാട്‌ 
മിദ്യാനിലെ പുരോഹിതനായിരുന്ന യിത്രോ 
ക മോശെയുടെ അമ്മായിയപ്പന്‍. 
യിത്രോയുടെ ആടുകളുടെ ചുമതല മോശെ 
ഏറ്റെടുത്തു. ഒരു ദിവസം അവന്‍ ആട്ടിന്‍ കൂട്ട 
ത്തെ മരുഭൂമിയുടെ പടിഞ്ഞാറുവശത്തേക്കു 
നയിച്ചു. മോശെ, ദൈവത്തിന്‍െറ പര്‍വ്വതമായ 





പുറപ്പാട്‌ 3:2-22 


ഹോരേബിലേക്കു പോയി. അവിടെ അവന്‍ 
യഹോവയുടെ ദൂതനെ കത്തുന്ന ഒരു കൂറ്റിക്കാ 
ട്ടില്‍ കണ്ടു. ഇങ്ങനെയാണതുണ്ടായത്‌. നശിപ്പി 
ക്കപ്പെടാതെ കുറ്റിക്കാട കത്തുന്നതായി മോശെ 
കണ്ടു. 3അതിനാല്‍, നശിച്ചുപോകാതെ എങ്ങ 
നെ ഒരു കുറ്റിക്കാട്‌ കത്തും എന്നു കാണാന്‍ 
മോശെ അതിനു അടുത്തേക്കു പോകാന്‍ നിശ്ച 
യിച്ചു. 

“മോശെ കുറ്റിക്കാട്ടിലേക്കു നോക്കുവാന്‍ വരൂ 
ന്നത്‌ യഹോവ കണ്ടു. അതിനാല്‍ കുറ്റിക്കാ 
ട്ടില്‍നിന്ന്‌ ദൈവം മോശെയെ വിളിച്ചു, 
“മോശേ, മോശേ!” മോശെ പറഞ്ഞു, “എന്താണു 
യഹോവേ?” 

അപ്പോള്‍ യഹോവ പറഞ്ഞു, “അടുത്തേക്കു 
വരരുത്‌. നിന്‍െറ ചെരുപ്പ്‌ ഈരുക. വിശുദ്ധഭൂമി 
യിലാണ്‌ നീയിപ്പോള്‍ നില്‍ക്കുന്നത്‌. നിന്‍െറ 
പൂര്‍വ്വികരുടെ ദൈവമാണു ഞാന്‍. അബ്രാ 
ഹാമിന്‍െറയും യിസ്ഹാക്കിന്‍െറയും യാക്കോ 
ബിന്‍െറയും ദൈവം.” 

ദൈവത്തെ നോക്കാന്‍ ഭയന്ന്‌ മോശെ മുഖം 
പൊത്തി. 

അനന്തരം യഹോവ പറഞ്ഞു, “ഈജി 
പ്തില്‍ എന്‍െറ ജനതയുടെ യാതനകള്‍ 
ഞാന്‍ കണ്ടു. അവരുടെ മര്‍ദ്ദകര്‍ അവരെ ഉപ്ദ്ര 
വിച്ചപ്പോള്‍ അവരുടെ നിലവിളി ഞാന്‍ കേട്ടു. 
അവരുടെ വേദന എനിക്കറിയാം. 8ഇനി ഞാന്‍ 
താഴേക്കു ചെന്ന്‌ എന്‍റെ ജനതയെ ഈജിപ്തു 
കാരില്‍നിന്നും രക്ഷിക്കാം. അവരെ ഞാന്‍ ആ 
ദേശത്തുനിന്നും മാറ്റും. അവരെ ഞാന്‍ ദുരിത 
ങ്ങളില്‍നിന്നും മോചിതമായ ഒരു ദേശത്തേക്കു 








നയിക്കും. അനേകം നന്മകള്‍ നിറഞ്ഞൊരു 
സ്ഥലമാണത്‌. അവിടെ വ്യത്യസ്തരായ പല 
ജനതകളും ഇപ്പോള്‍ വസിക്കുന്നു. അവര്‍ 


കനാന്യര്‍, ഹിത്യര്‍, അമോര്ൃര്‍, പെരിസ്ധയര്‍, 
ഹിവ്യർ, യെബൂസ്്യര്‍ എന്നിവരാണ്‌. $യിസ്രാ 
യേലുകാരുടെ നിലവിളികള്‍ ഞാന്‍ കേട്ടു. 
ഈജിപ്തുകാര്‍ അവരുടെ ജീവിതത്തെ യാത 
നാപൂര്‍ണ്ണമാക്കുന്നതും ഞാന്‍ കണ്ടു. 14അതി 
നാല്‍ ഞാന്‍ നിന്നെയിപ്പോള്‍ ഫറവോനന്‍െറെയ 
ടുത്തേക്കയയ്ക്കുന്നു. പോകൂ! എന്‍െറ ജനത 
യായ യിസ്രധരായേലുകാരെ, ഈജിപ്തില്‍ 
നിന്നും പുറത്തേക്കു നയിക്കൂ!” 

1എന്നാല്‍ മോശെ ദൈവത്തോടു ചോദി 
ച്ചു, “ഞാനൊരു മഹാനല്ല! പിന്നെയെങ്ങനെ 
ഫറവോനന്‍െആെറയടുത്തു ചെന്ന്‌ യിസ്രധരായേലു 
കാരെ ഈജിപ്തില്‍നിന്നും മോചിപ്പിക്കും?” 

2ദൈവം പറഞ്ഞു, “ഞാന്‍ നിന്നോടൊത്തു 
ഉളളതിനാല്‍ നിനക്കതു ചെയ്യാം! നിന്നെ ഞാന്‍ 
അയച്ചു എന്നതിന്‍െറ തെളിവ്‌ ഇതാണ്‌: ജന 
തയെ ഈജിപ്തില്‍നിന്നും മോചിപ്പിച്ചതിനു 
ശേഷം നീ ഈ മലയില്‍ വന്ന്‌ എന്നെ ആരാ 
ധിക്കും!” 

അപ്പോള്‍ മോശെ ദൈവത്തോടു ചോ 
ദിച്ചു, “യിസ്രായേലുകാരുടെയടുത്തു ചെന്ന്‌ 
“നിങ്ങളുടെ പൂര്‍വ്വികരുടെ ദൈവം എന്നെ 
അയച്ചിരിക്കുന്നു” എന്നു ഞാന്‍ പറയുമ്പോള്‍ 
“എങ്കില്‍ അവന്‍െറ പേരെന്ത്‌?” എന്നു അവര്‍ 
ചോദിച്ചാലോ? ഞാനവരോട്‌ എന്തു പറയും?” 

14അപ്പോള്‍ ദൈവം മോശെയോട പറഞ്ഞു, 
“ഞാന്‍ ആകുന്നവന്‍ ഞാന്‍ ആകുന്നു” എന്ന്‌ 











ദുരിതങ്ങളില്‍ ... നയിക്കും “ഒരു വിശിഷ്ടദേശം” 
എന്നര്‍ത്ഥം. 


v 


അനേകം ... സ്ഥലമാണത്‌ “പാലും തേനുമൊഴുകുന്ന 
ദേശം” എന്നര്‍ത്ഥം. 


58 


അവരോടു പറയുക. “ഞാനാകുന്നവന്‍ എന്നെ 
നിങ്ങളുടെയടുത്തേക്കയച്ചിരിക്കുന്നു” എന്ന്‌ നീ 
യിസ്രായേലുകാരോടു പറയുക.” 

ദെവം മോശെയോടു ഇതും പറഞ്ഞു, 
“അവരോടു നീ പറയേണ്ടത്‌ ഇതാണ്‌: “യഹോ 
വ ആകുന്നു നിങ്ങളുടെ പൂര്‍വ്വികരുടെ ദൈവം. 
അവന്‍ അബ്രാഹാമിന്‍റെ ദൈവവും 
യിസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിനന്‍െറ 
ദൈവവുമാകുന്നു. എന്‍െറ നാമം എപ്പോഴും 
യഹോവ എന്നായിരിക്കും വരാനിരിക്കുന്ന തല 
മുറകള്‍ മുഴുവന്‍ എന്നെ ആ നാമത്തില്‍ അറി 
യും.” “യഹോവ എന്നെ നിങ്ങളുടെയടുത്തേക്കു 
അയച്ചിരിക്കുന്നു!” എന്ന്‌ അവരോടു പറയുക.” 

1യേഹോവ തുടര്‍ന്നു പറഞ്ഞു, “ജനതയുടെ 
മൂപ്പന്മാരെ വിളിച്ചുകൂട്ടി അവരോടു പറയുക. 
“നിങ്ങളുടെ പൂര്‍വ്വികരുടെ ദൈവമായ 
യഹോവ എനിക്കു പ്രത്യക്ഷപ്പെട്ട. അബ്രാ 
ഹാമിന്‍െറയും യിസ്ഹാക്കിന്‍െറയും യാക്കോ 
ബിന്‍െറയും ദൈവം എന്നോടു പറഞ്ഞു: 
ഞാന്‍ നിങ്ങളെപ്പറ്റിയും ഈജിപ്തില്‍ നിങ്ങ 
ളുടെ അനുഭവങ്ങളെപ്പറ്റിയും ചിന്തിച്ചു. 
17ഈജിപ്തില്‍ നിങ്ങളനുഭവിക്കുന്ന യാതന 
കളില്‍നിന്ന്‌ നിങ്ങളെ മോചിപ്പിക്കാന്‍ ഞാന്‍ 
തീരുമാനിക്കുകയും ചെയ്തു. വ്യത്യസ്ത ജനത 
കളായ കനാന്യർ, ഹിത്യര്‍, അമോര്യര്‍, പെരി 
സയര്‍, ഹിവ്യര്‍, യെബുന്ധ്യര്‍ എന്നിവരൊക്കെ 
വസിക്കുന്ന, അനേകം നന്മകള്‍ നിറഞ്ഞ ഒരു 
നാട്ടിലേക്കു ഞാ൯ നിങ്ങളെ കൊണ്ടുപോകും.” 

18“തൂപ്പന്മാര്‍ നിന്‍െറ വാക്കുകള്‍ ശ്രവിക്കും. 
നീയും മൂപ്പന്മാരും ഈജിപ്തിലെ രാജാവിന്‍െറ 
യടുത്തേക്കു പോകും. നിങ്ങള്‍ അവനോടു 
പറയും, “യഹോവ എബ്രായരുടെ ദൈവമാ 
കുന്നു. ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെയടുത്തു 
വന്ന്‌ മൂന്നു ദിവസം മരുഭൂമിയിലേക്കു യാത്ര 
ചെയ്യാന്‍ ഞങ്ങളോടു പറഞ്ഞു. അവിടെ 
ഞങ്ങള്‍ ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക്‌ 
ബലിയര്‍പ്പിക്കും.” 











19“പക്ഷേ ഈജിപ്തിലെ രാജാവ്‌ നിങ്ങളെ 
പോകാന്‍ അനുവദിക്കില്ല എന്നെനിക്കറിയാം. 
ഒരു മഹാശക്തിക്കു മാത്രമേ നിങ്ങളെ പോകാന്‍ 
അനുവദിക്കാന്‍ അദ്ദേഹത്തെ നിര്‍ബന്ധിക്കാ 
നാവൂ. 22അതിനാല്‍ ഈജിപ്തിനെതിരെ 
ഞാന്‍ എന്‍റെ മഹാശക്തി ഉപയോഗിക്കും. 
ആ ദേശത്തു ഞാന്‍ പല അത്ഭുതകാര്യങ്ങളും 
ചെയ്യും. ഞാനതു ചെയ്തുകഴിയുമ്പോള്‍ 
അവന്‍ നിങ്ങളെ പോകാന്‍ അനുവദിക്കും. 
മ്യിസ്രായേലുകാരോടു ഈജിപ്തുകാര്‍ ദയ 
കാട്ടാനും ഞാന്‍ ഇടയാക്കും. ഈജിപ്തു 
വിട്ടുപോകുമ്പോള്‍ ഈജിപ്തുകാര്‍ നിങ്ങ 
ള്‍ക്ക്‌ അനേകം ഉപഹാരങ്ങളും നല്‍കും. 

22“എല്ലാ എബ്രായസ്ത്രീകളും ഈജിപ്തുകാ 
രായ തങ്ങളുടെ അയല്‍വാസികളോടും ആ 
വീടുകളില്‍ താമസിക്കുന്ന ഈജിപ്തുകാരായ 
സ്ത്രീകളോടും ഉപഹാരങ്ങള്‍ ആവശ്യപ്പെ 
ടണം. ഈജിപ്തുകാരികളായ ആ സ്ത്രീകള്‍ 
അവര്‍ക്ക്‌ ഉപഹാരങ്ങള്‍ നല്‍കും. സ്വര്‍ണ്ണം 
കൊണ്ടും വെള്ളി കൊണ്ടുമുള്ള ആഭരണങ്ങളും 
നല്ല വസ്ത്രങ്ങളും നിങ്ങള്‍ക്ക്‌ ഉപഹാരമായി 
ലഭിക്കും. അനന്തരം നിങ്ങള്‍ ഈജിപ്തു വിട്ടു 
പോകുമ്പോള്‍ ആ ഉപഹാരങ്ങള്‍ നിങ്ങളുടെ 
കുട്ടികള്‍ ധരിക്കട്ടെ. അങ്ങനെ ഈജിപ്തു 
കാരുടെ സമ്പത്തു മുഴുവന്‍ നിങ്ങള്‍ കൊണ്ടു 
പോകും.” 


മോശെയ്ക്ക്‌ അടയാളം 

അനന്തരം മോശെ ദൈവത്തോടു ചോദിച്ചു, 

“അങ്ങ്‌ എന്നെ അയച്ചതാണെന്ന്‌ ഞാനവ 
രോടു പറയുമ്പോള്‍ യിസ്ധ്രായേലുകാര്‍ പക്ഷേ 
വിശ്വസിക്കില്ല. “യഹോവ നിനക്കു പ്രത്യക്ഷ 
പ്ലെട്ടിട്ടൊന്നുമില്ല” എന്നവര്‍ പറയും.” 

പക്ഷേ ദൈവം മോശെയോടു ചോദിച്ചു, 
“നിന്‍െറ കയ്യിലെന്താണു കാണുന്നത്‌?” മോശെ 
മറുപടി പറഞ്ഞു, “ഇതെന്‍റെ ഉനന്നുവടി 
യാണ്‌.” 

3അപ്പോള്‍ ദൈവം പറഞ്ഞു, “നിന്‍െറ ഉരന്നു 
വടി തറയിലിടുക.” 

അതിനാല്‍ മോശെ ഉനന്നുവടി തറയിലെ 
റിഞ്ഞു. വടി ഒരു സര്‍പ്പമായിത്തീര്‍ന്നു. മോശെ 
പേടിച്ച്‌ അതിന്‍െറയടുത്തുനിന്നും ഓടി. 
പരക്ഷേ യഹോവ മോശെയോടു പറഞ്ഞു, 
“ചെന്ന്‌ ആ പാമ്പിന്‍െറ വാലില്‍ പിടിക്കുക.” 

അങ്ങനെ മോശെ പാമ്പിന്‍റെ വാലില്‍ 
കടന്നു പിടിച്ചു. മോശെ അങ്ങനെ ചെയ്ത 
പ്പോള്‍ പാമ്പു വീണ്ടും ഈന്നുവടിയായി. 
അപ്പോള്‍ ദൈവം പറഞ്ഞു, “നിന്‍െറ വടിയെ 
ഇങ്ങനെ ഉപയോഗിക്കുക. അപ്പോള്‍ നിന്‍െറ 
പൂര്‍വ്വികരുടെ ദൈവവും അബ്രാഹാമിന്‍െറ 
ദൈവവും യിസ്ഹാക്കിന്‍െറെ ദൈവവും 
യാക്കോബിന്‍റെ ദൈവവുമായ യഹോവയെ 
നീ കണ്ടു എന്ന്‌ അവര്‍ വിശ്വസിച്ചുകൊള്ളും.” 

അനന്തരം യഹോവ മോശെയോടു പറ 
ഞ്ഞു, “മറ്റൊരടയാളവും കൂടി ഞാന്‍ നിനക്കു 
തരാം. നിന്‍റെ കൈ നിന്‍െറ കുപ്പായത്തി 
ന്നടിയില്‍ വയ്ക്കുക.” 

അതനുസരിച്ച്‌ മോശെ കുപ്പായമഴിച്ച്‌ 
തന്‍റ കൈ അതിനുള്ളില്‍ വച്ചു. അനന്തരം 
മോശെ കൈ കുപ്പായത്തില്‍നിന്നും പുറത്തെ 
ടുത്തു അ അതിനു വലിയ മാറ്റം 
വന്നിരുന്നു. കൈ നിറയെ മഞ്ഞുപോലെ വെളു 
ത്ത പാടുകള്‍. 7അപ്പോള്‍ ദൈവം പറഞ്ഞു, 
“ഇനി നിന്‍റെ കൈ വീണ്ടും കുപ്പായത്തിനു 
ള്ളില്‍ ഇടുക.” മോശെ വീണ്ടും കുപ്പായത്തി 
നുള്ളില്‍ കൈയിട്ടു. പിന്നീട്‌ കൈപുറത്തെ 
ടുത്തപ്പോള്‍ അതിനു മാറ്റം വന്നിരുന്നു, പൂര്‍വ്വാ 
വസ്ഥയിലായിരിക്കുന്നു. 

&അപ്പോള്‍ ദൈവം പറഞ്ഞു, “ഈന്നുവടി 
യുടെ അത്ഭുതകരമായ ആദ്യത്തെ അടയാളം 
കാണിക്കുമ്പോള്‍ ജനങ്ങള്‍ നിന്നെ വിശ്വസി 
ക്കുന്നില്ലെങ്കില്‍ നിന്‍െറ കൈയുടെ അത്ഭുതക 
രമായ രണ്ടാമത്തെ ഈ അടയാളം അവരെ 
കാണിക്കുമ്പോള്‍ അവര്‍ വിശ്വസിച്ചു കൊ 
ള്ളും. 9നീ ഈ രണ്ട്‌ അത്ഭുതകരമായ അടയാ 
ളങ്ങള്‍ അവരെ കാണിച്ചിട്ടും നിന്നെ വിശ്വസി 
ക്കാനും ശ്രദ്ധിക്കാനും അവര്‍ മടിക്കുകയാണെ 
ങ്കില്‍, നൈല്‍നദിയില്‍നിന്നും കുറച്ചു വെള്ളം 
കൊണ്ടുവരിക. എന്നിട്ടത്‌ തറയിലൊഴിക്കുക. 
തറയില്‍ വീണ മാത്രയില്‍ അത്‌ രക്തമായി 
ത്തീരും.” 

10എന്നാല്‍ മോശെ യഹോവയോടു പറ 
ഞ്ഞു, “പക്ഷേ കര്‍ത്താവേ, ഞാന്‍ സത്യം പറ 
യട്ടെ. ഞാനൊരു നല്ല പ്രാസംഗികനൊന്നുമല്ല. 
ഒരിക്കലും നന്നായി സംസാരിക്കാന്‍ എനിക്കു 
കഴിഞ്ഞിട്ടില്ല. ഇപ്പോള്‍, അങ്ങയോടു സംസാ 
രിച്ചതിനു ശേഷം പോലും എനിക്ക്‌ നന്നായി 
സംസാരിക്കാന്‍ കഴിയുന്നില്ല. എന്‍െറ 
സംസാരം അവ്ൃക്തമാണെന്നും എനിക്ക്‌ നല്ല 
വാക്കുകള്‍ ഉപയോഗിക്കാന്‍ സാധിക്കുന്നി 
ല്ലെന്നും അങ്ങയ്ക്കറിയാം.” 














59 


പുറപ്പാട്‌ 4:1-23 


1അപ്പോള്‍ യഹോവ അവനോടു പറഞ്ഞു, 
“മനുഷ്യന്‍െറ വായ ആരാണു സൃഷ്ടിച്ചത്‌? 
മനുഷ്യനെ ഉമയും ബധിരനുമാക്കാ൯ന്‍ കഴി 
യുന്നതാര്‍ക്കാണ്‌? ഒരു മനുഷ്യനെ അന്ധനാ 
ക്കാന്‍ ആര്‍ക്കാണു കഴിയുക? മനുഷ്യനു കാഴ്ച 
നല്‍കാന്‍ ആര്‍ക്കാണു കഴിയുക? ഇതെല്ലാം 
ചെയ്യാന്‍ കഴിയുന്നവന്‍ ഞാനാകുന്നു-ഞാ൯ 
യഹോവയാകുന്നു. 12അതിനാല്‍ പോകൂ, നീ 
സംസാരിക്കുമ്പോള്‍ ഞാന്‍ നിന്നോടൊപ്പമു 
ണ്ടാകും. പറയാനുള്ള വാക്കുകള്‍ ഞാന്‍ 
നിനക്കു നല്‍കും.” 

പക്ഷേ മോശെ പറഞ്ഞു, “എന്‍െറ കര്‍ 
ത്താവേ, എന്നെയല്ലാതെ മറ്റൊരുവനെ അയ 
ക്കേണമേ എന്നു ഞാനപേക്ഷിക്കുകയാണ്‌.” 
14അപ്പോള്‍ യഹോവയ്ക്ക്‌ മോശെയോടു കോ 
പമുണ്ടായി. യഹോവ പറഞ്ഞു, “കൊള്ളാം! 
നിന്നെ സഹായിക്കാന്‍ ഞാന്‍ ഒരാളെ അയ 
യ്ക്കാം. ലേവിയുടെ വംശത്തില്‍നിന്നുള്ള, 
നിന്‍െറ സഹോദരനായ അഹരോനെ ഞാന്‍ 
അതിനുപയോഗിക്കും. അയാള്‍ ഒരു നല്ല പ്രാ 
സംഗികനാണ്‌. അയാള്‍ നിന്നെ കാണാന്‍ വരു 
ന്നുണ്ട്‌. നിന്നെ കാണാന്‍ അവനു സന്തോഷ 
മാണ്‌. 15അവന്‍ നിന്നോടൊപ്പം ഫറവോനന്‍െറ 
യടുത്തേക്കു വരും. പറയേണ്ടതെന്തെന്നു ഞാന്‍ 
നിനക്കു പറഞ്ഞു തരാം. അതു നീ അഹരോനോ 
ടൂ പറയും. അഹരോന്‍ ശരിയായ വാക്കുകള്‍ 
ഫറവോനോടും പറയും ജനങ്ങളോടും നിന 
ക്കു വേണ്ടി അഹരോന്‍ സംസാരിക്കും. നീ 
ഒരു മഹാനായ രാജാവിനെപ്പോലെ ആയിരി 
ക്കും. അവന്‍ നിന്‍െറ ഒദ്യോഗിക വക്താവും. * 
17അതിനാല്‍ പോവുക. നിന്‍െറ ഈന്നുവടിയും 
എടുക്കുക. ഞാന്‍ നിന്നോടൊപ്പമുണ്ടെന്നു 
കാണിക്കാന്‍ വടിയും മറ്റ്‌ അത്ഭുത കൃത്യങ്ങളും 
ഉപയോഗിക്കുക.” 





മോശെ ഈജിപ്തിലേക്കു മടങ്ങുന്നു 

18അനന്തരം മോശെ തന്‍െറ അമ്മായിയ 
നായ യിത്രോയുടെ അടുത്തേക്കു മടങ്ങി. 
മോശെ യിത്രോവിനോടു പറഞ്ഞു, “എന്‍െറ 
ബന്ധുക്കളൊക്കെ ജീവിച്ചിരിക്കുന്നുവോ എന്ന 
റിയാന്‍ ഈജിപ്തിലേക്കു മടങ്ങാന്‍ എന്നെ 
അനുവദിക്കണം.” 

യിത്രോ പറഞ്ഞു, “തീര്‍ച്ചയായും! നിനക്കു 
സമാധാനമായി പോകാം.” 

19അനന്തരം മോശെ മിദ്യാനിലായിരുന്ന 
പ്പോള്‍ ദൈവം അവനോടു പറഞ്ഞു, “നിനക്കി 
പ്പോള്‍ ഈജിപ്തിലേക്കു സുരക്ഷിതമായി 
മടങ്ങിപ്പോകാം. നിന്നെ വധിക്കാനാഗ്രഹിച്ചി 
രുന്ന മനുഷ്യര്‍ ഇപ്പോള്‍ മരിച്ചുകഴിഞ്ഞു.” 

20%അതിനാല്‍ മോശെ തന്‍െറ ഭാര്യയേയും 
കുട്ടികളേയും ഒരു കഴുതപ്പുറത്തു കയറ്റി ഈജി 
പ്തിലേക്കു പുറപ്പെട്ടു. മോശെ ദൈവശക്തി 
യുള്ള ഉന്നുവടി കൂടി കയ്യിലെടുത്തിരുന്നു. 

മ്മോശെ ഈജിപ്തിലേക്കു മടങ്ങവേ ദൈവം 
അവനോടു സംസാരിച്ചു, “ഫറവോനോടു സം 
സാരിക്കുമ്പോള്‍ നിനക്കു ഞാന്‍ തന്നിരിക്കുന്ന 
ശക്തിയുപയോഗിച്ച്‌ അത്ഭുതങ്ങള്‍ കാണി 
ക്കാ൯ ഓര്‍മ്മിക്കുക. പക്ഷേ ഞാ൯ന്‍ ഫറ 
വോനന്‍െറ മനസ്സിനെ കഠിനമാക്കും. ജനങ്ങളെ 
അവന്‍ പോകാന്‍ അനുവദിക്കില്ല. 22അപ്പോള്‍ 
നീ ഫറവോനോടു പറയണം: മ്യഹോവ പറ 
യുന്നു, “യിസ്രായേല്‍ എന്‍െറ ആദ്യജാതനാണ്‌. 








നീ ... വക്താവും “അവന്‍ നിന്‍െറ വായും നീ 
അവന്റ ദൈവവും” എന്നര്‍ത്ഥം. 


പുറപ്പാട്‌ 4:24-5:14 


എന്‍െറ മകനെ പോകുവാനും എന്നെ ആരാധി 
ക്കാനും അനുവദിക്കുകയും വേണമെന്ന്‌ ഞാന്‍ 
ആവശ്യപ്പെടുന്നു, യിസ്രായേലിനെ പോകു 
വാന്‍ നീ അനുവദിക്കാത്തപക്ഷം നിന്‍െറ 
ആദ്യജാതനെ ഞാന്‍ വധിക്കും.” 





മോശെയുടെ പുത്രന്‍ പരി 
ച്ഛേദിക്കല്ലെടുന്നു 

24ഈജിപ്തിലേക്കുള്ള വഴിമദ്ധ്യേ രാത്രി 
ചെലവഴിക്കാന്‍ മോശെ ഒരിടത്തു നിന്നു. 
യഹോവ അവിടെ വന്ന്‌ മോശെയെ വധി 
ക്കാന്‍ ശ്രമിച്ചു. അപ്പോള്‍ സിപ്പോരാ ഒരു 
കല്ലുളിയെടുത്ത്‌ അവളുടെ പുത്രനെ പരി 
ച്ഛേദിച്ചു. അവള്‍ ചര്‍മ്മമെടുത്ത്‌ മോശെ 
യുടെ കാലില്‍ സ്പര്‍ശിച്ചു. അനന്തരം അവള്‍ 
മോശെയോടു പറഞ്ഞു, “നീ എനിക്ക്‌ രക്ത 
മണവാളനാണ്‌!” 2തന്‍െറ പുത്രനെ പരിച്ഛേ 
ദിക്കേണ്ടതുകൊണ്ടാണ്‌ സിപ്പോരാ ഇങ്ങനെ 
പറഞ്ഞത്‌. അതിനാല്‍ ദൈവം മോശെയോടു 
ക്ഷമിക്കുകയും അവനെ വധിക്കാതിരി ക്കുകയും 
ചെയ്തു. 








മോശെയും അഹരോനും 
ദൈവസമക്ഷത്തില്‍ 

യഹോവ അഹരോനോടു സംസാരിച്ചു. 
യഹോവ ഇങ്ങനെ പറഞ്ഞു, “മരുഭൂമിയിലേക്കു 
പോയി മോശെയെ കാണുക. “അതിനാല്‍ 
അഹരോന്‍ മോശെയെക്കാണാ൯ന്‍ ദൈവ 
ത്തിന്‍റെ മലയിലേക്കു പോയി. അഹരോന്‍ 
മോശെയെ കാണുകയും അവനെ ചുംബിക്കു 
കയും ചെയ്തു. 28എന്തിനാണ്‌ യഹോവ അഹ 
രോനെ അയച്ചതെന്ന്‌ മോശെ അവനോടു പറ 
ഞ്ഞു. ദൈവം തന്നെ അയച്ചതിന്‌ അടയാള 
മായി പ്രവര്‍ത്തിക്കേണ്ട അത്ഭുതകൃത്യങ്ങളെപ്പ 
റ്റിയും മോശെ പറഞ്ഞു, യഹോവ പറഞ്ഞ 
തെല്ലാം മോശെ പറഞ്ഞു. 

239അതിനാല്‍ മോശെയും അഹരോനും 
യിസ്രായേലുകാരുടെ മുഴുവന്‍ മൂപ്പന്മാരെയും 
വിളിച്ചുകൂട്ടി. അനന്തരം അഹരോന്‍ അവ 
രോടു സംസാരിച്ചു. യഹോവ മോശെയോടു 
പറഞ്ഞിരുന്നതെല്ലാം അഹരോന്‍ അവരോടു 
പറഞ്ഞു കേള്‍പ്പിച്ചു. അനന്തരം മോശെ ആളു 
കള്‍ക്കു കാണാന്‍ തന്‍െറ അടയാളങ്ങള്‍ പ്രവര്‍ 
ത്തിച്ചു. മോശെയെ ദൈവം അയച്ചതാണെന്ന്‌ 
ജനങ്ങള്‍ വിശ്വസിച്ചു. തങ്ങളുടെ യാതനകള്‍ 
കണ്ട്‌ തങ്ങളെ മോചിപ്പിക്കാന്‍ ദൈവം വന്നതാ 
ണെന്ന്‌ യിസ്രായേലുകാര്‍ വിശ്വസിച്ചു. അതി 
നാല്‍ അവര്‍ തല കുനിച്ച്‌ ദൈവത്തെ 
സ്തുതിച്ചു. 





മോശെയും അഹരോനും ഫറ 
വോന്‍െറ മുമ്പില്‍ 

ജനങ്ങളോടു സംസാരിച്ചതിനുശേഷം അഹ 
5 രോനും മോശെയും ഫറവോന്‍െറയടുത്തേ 
ക്കു പോയി. അവര്‍ പറഞ്ഞു, “യിന്ധ്രായേലി 
നെറ ദൈവമായ യഹോവ പറയുന്നു, “എന്നെ 
ബഹുമാനിക്കാന്‍ ഒരു സദ്യ നടത്താന്‍ വേണ്ടി 
മരുഭൂമിയിലേക്കു പോകുന്നതിന്‌ എന്‍െറ ജന 
തയെ അനുവദിക്കുക.” 

പക്ഷേ ഫറവോന്‍ പറഞ്ഞു, “ആരാണ്‌ 
ഈ യഹോവ? ഞാനെന്തിനാണ്‌ അവനെ 
അനുസരിക്കേണ്ടത്‌? യിസന്രായേലുകാരെ 
ഞാനെന്തിനയയ്ക്കണം. ഈ യഹോവ ആരാ 
ണെന്നു പോലും എനിക്കറിയില്ല. അതിനാല്‍ 


60 


യിസ്രായേലിനെ ഞാന്‍ പോകാന്‍ അനുവദി 
ക്കില്ല.” 

അപ്പോള്‍ അഹരോനും മോശെയും പറ 
ഞ്ഞു, “എബ്രായരുടെ ദൈവം ഞങ്ങളോടു 
സംസാരിച്ചു. അതിനാല്‍ മരുഭൂമിയിലേക്കു 
മൂന്നു ദിവസത്തെ യാത്ര പോകാന്‍ ഞങ്ങളെ 
അയയ്ക്കണമെന്ന്‌ ഞങ്ങള്‍ അപേക്ഷിക്കുക 
യാണ്‌. അവിടെ ഞങ്ങള്‍ ഞങ്ങളുടെ ദൈവ 
മായ യഹോവയ്ക്ക്‌ ഒരു ബലിയര്‍പ്പിക്കട്ടെ. 
ഞങ്ങള്‍ അതു ചെയ്യാതിരുന്നാല്‍ അവന്‍ കോ 
പിക്കുകയും ഞങ്ങളെ വധിക്കുകയും ചെയ്യും. 
രോഗം കൊണ്ടോ യുദ്ധം കൊണ്ടോ ആയിരിക്കും 
അത്‌.” 

4എന്നാല്‍ ഫറവോന്‍ അവരോടു പറഞ്ഞു, 
“മോശേ, അഹരോനേ, നിങ്ങള്‍ തൊഴിലാളി 
കളെ ശല്യപ്പെടുത്തുകയാണ്‌. അവര്‍ അവരുടെ 
ജോലി ചെയ്യട്ടെ! നിങ്ങള്‍ പോയി നിങ്ങളുടെ 
പണി നോക്ക്‌! ജോലിക്കാര്‍ ധാരാളമുണ്ട്‌. 
നിങ്ങളവരെ തങ്ങളുടെ ജോലി ചെയ്യുന്നതില്‍ 


തടസ്സുപ്പെടുത്തുന്നു.” 





ഫറവോന്‍ ജനങ്ങളെ ശിക്ഷിക്കുന്നു 

അതേ ദിവസം തന്നെ യിസ്രായേലുകാരുടെ 
ജോലി കൂടൂതല്‍ കഠിനമാക്കാന്‍ ഫറവോന്‍ 
കല്പന പുറപ്പെടുവിച്ചു. ഫറവോന്‍ യജമാന 
ന്മാരോടും എബ്രായ കങ്കാണിമാരോടും പറ 
ഞ്ഞു, "നിങ്ങള്‍ എപ്പോഴും പണിക്കാര്‍ക്ക്‌ 
ഇഷ്ടികയുണ്ടാക്കാനുള്ള വയ്ക്കോല്‍ കൊടു 
ക്കാറുണ്ട്‌. ഇനി ഇഷ്ടികയുണ്ടാക്കാനുള്ള 
വയ്ക്കോല്‍ അവര്‍ തന്നെ കണ്ടെത്തണമെന്ന്‌ 
അവരോടു പറയുക. പക്ഷേ മുമ്പിലത്തെ 
അത്ര തന്നെ ഇഷ്ടിക അവരുണ്ടാക്കുകയും 
വേണം. അവരിപ്പോള്‍ മടിയന്മാരായിരിക്കുന്നു. 
അതിനാലാണ്‌ അവര്‍ പോകാന്‍ എന്നോട്‌ 
അനുവാദം ചോദിക്കുന്നത്‌. അവര്‍ക്കു ചെയ്യാ 
നുംമാത്രം പണിയൊന്നുമില്ല. അതിനാലാ 
ണവര്‍ തങ്ങളുടെ ദൈവത്തിനു ബലിയര്‍പ്പി 
ക്കണമെന്നൊക്കെ പറയുന്നത്‌. 9അതിനാല്‍ 
അവരെക്കൊണ്ട്‌ കഠിനവേല ചെയ്യിക്കുക. 
എപ്പോഴും അവരെക്കൊണ്ടു പണിയെടുപ്പി 
ക്കുക. അങ്ങനെയെങ്കില്‍ മോശെയുടെ നൂണ 
കള്‍ കേള്‍ക്കാന്‍ അവര്‍ക്കു സമയം കിട്ടില്ല.” 

10അതിനാല്‍ ഈജിപ്തുകാരായ യജമാന 
ന്മാരും എബ്രായന്മാരായ കങ്കാണിമാരും യിസ്രധാ 
യേലുകാരെ സമീപിച്ചു പറഞ്ഞു, “ഇഷ്ടിക 
യുണ്ടാക്കാനുള്ള വയ്ക്കോല്‍ നിങ്ങള്‍ക്കിനി 
തരില്ലെന്നു ഫറവോന്‍ നിശ്ചയിച്ചിരിക്കുന്നു. 
1നിങ്ങള്‍ തന്നെ പോയി വയ്ക്കോല്‍ ശേഖരി 
ക്കണം. അതിനാല്‍ പോയി വയ്ക്കോല്‍ സമ്പാ 
ദിക്കുക. എങ്കിലും ഉണ്ടാക്കുന്ന ഇഷ്ടികയുടെ 

ത്തില്‍ കുറവൊന്നും വരുത്തരുത്‌.” 

12അതിനാല്‍ അവര്‍ വയ്ക്കോല്‍ തേടി ഈജി 
പ്തിലെമ്പാടും പോയി. 13യജമാനന്മാര്‍ ജന 
ങ്ങളെ കഠിനമായി ജോലി ചെയ്യുവാന്‍ 
നിര്‍ബന്ധിച്ചു. പഴയതുപോലെ അത്രയും 
തന്നെ ഇഷ്ടികയുണ്ടാക്കാനും നിര്‍ബന്ധിച്ചു. 
14ആളുകള്‍ ചെയ്യുന്ന ജോലിയുടെ മുഴുവന്‍ 
ഉത്തരവാദിത്വവും ഏല്ലിക്കാ൯ന്‍ ഈജിപ്തു 
കാരായ യജമാനന്മാര്‍ എബ്രായന്മാരായ കങ്കാ 
ണിമാരെ തെരഞ്ഞെടുത്തു. യജമാനന്മാര്‍ ആ 
കങ്കാണിമാരെ അടിച്ചുകൊണ്ട്‌ അവരോടു പറ 
ഞ്ഞു, “നിങ്ങളെന്താണ്‌ പഴയതുപോലെ 
ഇഷ്ടികയുണ്ടാക്കാത്തത്‌? അപ്പോള്‍ നിങ്ങള്‍ക്ക്‌ 




















അത്രയും ചെയ്യാനാകുമായിരുന്നെങ്കില്‍ 
ഇപ്പോഴും അത്രയും തന്നെ പറ്റും!” 

15അനന്തരം എബ്രായ കങ്കാണിമാര്‍ ഫറ 
വോനെ കാണാന്‍ പോയി. അവര്‍ പരാതി 
പ്പെട്ടു, “ഞങ്ങള്‍ അങ്ങയുടെ ഭൂത്യന്മാരാണ്‌. 
അങ്ങ്‌ ഞങ്ങളോടെന്തിനാണിങ്ങനെയൊക്കെ 
പെരുമാറുന്നത്‌? 1അങ്ങ്‌ ഞങ്ങള്‍ക്ക്‌ 
വയ്ക്കോല്‍ തരുന്നില്ല. പക്ഷേ അത്രയും 
തന്നെ ഇഷ്ടികയുണ്ടാക്കാ൯ന്‍ നിഷ്കര്‍ഷിക്കു 
കയും ചെയ്യുന്നു. ഇപ്പോള്‍ ഞങ്ങളുടെ യജമാ 
നന്മാര്‍ ഞങ്ങളെ തല്ലുകയും ചെയ്യുന്നു. അങ്ങ 
യുടെ ആള്‍ക്കാര്‍ ചെയ്യുന്നത്‌ വലിയ 
തെറ്റാണ്‌.” 

17ഫറവോന്‍ മറുപടി പറഞ്ഞു, “മടിയ 
ന്മാരേ, നിങ്ങള്‍ക്കു പണി ചെയ്യാന്‍ കഴിയില്ല. 
അതുകൊണ്ടാണ്‌ നിങ്ങള്‍ പോകാന്‍ എന്നോട്‌ 
അനുവാദം ചോദിക്കുന്നത്‌. അതുകൊണ്ടാണ്‌ 
യഹോവയ്ക്ക്‌ ബലിയര്‍പ്പിക്കാനെന്നൊക്കെ 
റഞ്ഞ്‌ നിങ്ങള്‍ ഇവിടം വിടാന്‍ ശ്രമിക്കുന്നത്‌. 
ഇപ്പോള്‍ പോയി പണി ചെയ്യുക! ഒട്ടും 
വയ്ക്കോല്‍ നിങ്ങള്‍ക്ക്‌ തരില്ല! ഇനിയും 
പഴയ അത്ര തന്നെ എണ്ണം ഇഷ്ടികയുണ്ടാക്കു 
കയും വേണം!” 

19തങ്ങള്‍ കുഴപ്പത്തിലായെന്ന്‌ എബ്രായ 
കങ്കാണിമാര്‍ക്ക്‌ മനസ്സിലായി. മുന്‍പ്‌ ഉണ്ടാ 
ക്കിയ അത്ര ഇഷ്ടികയുണ്ടാക്കാന്‍ തങ്ങള്‍ക്കു 
കഴിയുകയില്ലെന്ന്‌ അവര്‍ക്കറിയാമായിരുന്നു. 








2ഫറവോനുമായുള്ള കൂടിക്കാഴ്ചയ്ക്കു 
ശേഷം മടങ്ങുമ്പോള്‍ അവര്‍ മോശെയെയും 
അഹരോനെയും കണ്ടു. മോശെയും അഹ 


രോനും അവരെ കാത്തു നില്‍ക്കുകയായിരുന്നു. 
2അതിനാല്‍ അവര്‍ മോശെയോടും അഹരോ 
നോടും പറഞ്ഞു, “ഞങ്ങളെ പോകാനനുവദി 
ക്കണമെന്ന്‌ ഫറവോനോടും അവന്‍െറ ഭരണാ 
ധിപന്മാരോടും പറഞ്ഞപ്പോള്‍ നിങ്ങള്‍ സത്യ 
ത്തില്‍ ഒരു വീഴ്ചയാണ്‌ വരുത്തിയത്‌. അവര്‍ 
ഞങ്ങളെ വെറുക്കാനിടയാക്കിയതിനാല്‍ 
യഹോവ നിങ്ങളെ ശിക്ഷിക്കട്ടെ. ഞങ്ങളെ 
കൊല്ലാന്‍ നിങ്ങള്‍ അവര്‍ക്കൊരു കാരണമു 


കു 9 


ണ്ടാക്കിയിരിക്കുകയാണ്‌. 


മോശെ ദൈവത്തോടു പരാതിപ്പെടുന്നു 

22അനന്തരം മോശെ യഹോവയോടു പ്രാര്‍ 
ത്ഥിച്ചുകൊണ്ടു പറഞ്ഞു, “യജമാനനേ, 
അങ്ങെന്തിനാണ്‌ അങ്ങയുടെ ജനതയോട്‌ 
ഈ കടുംകൈ ചെയ്തത്‌? അങ്ങെന്തിനാണ്‌ 
എന്നെ ഇങ്ങോട്ടയച്ചത്‌? അങ്ങെന്നെ പറ 
യാന്‍ ഏല്ലിച്ചതു മുഴുവന്‍ ഞാന്‍ ഫറവോ 
നോടു പറഞ്ഞു. പക്ഷേ അന്നുമുതല്‍ അവന്‍ 
അവരോടു ക്രൂരമായിട്ടാണ്‌ പെരുമാറിയത്‌. 
അവരെ സഹായിക്കാന്‍ നീ ഒന്നും ചെയുക 
യുമുണ്ടായില്ല.” 

അപ്പോള്‍ യഹോവ മോശെയോടു പറ 

ഞ്ഞു, “ഫറവോനോടു ഞാനിനി എന്തു 
ചെയ്യുമെന്ന്‌ നീ ഇപ്പോള്‍ കാണും. ഞാനെ 
ന്‍െറ മഹാശക്തി അവന്‍റെമേല്‍ പ്രയോഗിക്കു 
കയും അവന്‍ എന്‍െറ ജനങ്ങളെ പോകാന 
നുവദിക്കുകയും ചെയ്യും. അവരെ പറഞ്ഞയ 
യ്ക്കാന്‍ അവന്‍ തയ്യാറാകും. അങ്ങനെ അവരെ 
അവന്‍ നിര്‍ബ്ുന്ധമായിത്തന്നെ പറഞ്ഞയ 
യ്ക്കും.” 

2അനന്തരം ദൈവം മോശെയോടു പറഞ്ഞു, 
ഞാനാണ്‌ യഹോവ; ഞാന്‍ അബ്രാഹാ 
മിനും യിസ്ഹാക്കിനും യാക്കോബിനും പ്രത്യ 








61 


പുറപ്പാട്‌ 5:15-6:16 


ക്ഷപ്പെട്ടു. അവരെന്നെ ഏല്‍ശദ്ദായി (സര്‍വ്വശ 
ക്തനായ ദൈവം) എന്നു വിളിച്ചു. അവര്‍ക്ക്‌ 
യഹോവ എന്ന എന്‍െറ പേരറിയില്ല. ഞാനവ 
രുമായി ഒരു കരാറുണ്ടാക്കി. കനാ൯ദേശം അവ 
ര്‍ക്കു നല്‍കാമെന്ന്‌ ഞാന്‍ വാഗ്ദാനം ചെയ്തു. 
അവര്‍ ആ ദേശത്തു താമസിചിരുന്നുവെ 
ങ്കിലും അതവരുടെ സ്വന്തം ദേശമായിരുന്നില്ല. 
ഇപ്പ്പോള്‍ യിസ്രായേല്‍ജനതയുടെ ഞരക്കം 
ഞാന്‍ കേട്ടിരിക്കുന്നു. അവര്‍ ഈജിപ്തിന്‍റെ 
അടിമകളാണെന്ന്‌ ഞാന്‍ കേട്ടു. എന്‍െറ കരാ 
റിനെപ്പറ്റി ഞാനോര്‍മ്മിക്കുകയും ചെയ്യുന്നു. 
അതിനാല്‍ യിസ്രായേല്‍ജനതയോടു ഞാനി 
ങ്ങനെ പറഞ്ഞതായി പറയുക, “ഞാന്‍ യഹോ 
വയാകുന്നു. ഞാന്‍ നിങ്ങളെ രക്ഷിക്കും. ഞാ൯ 
നിങ്ങളെ മോചിപ്പിക്കും. നിങ്ങള്‍ ഈജിപ്തു 
കാരുടെ അടിമകളായിരിക്കില്ല. എന്‍െറ മഹാശ 
ക്തിയാല്‍ ഈജിപ്തുകാര്‍ക്ക്‌ ഞാന്‍ ഭീകര 
മായ ശിക്ഷകള്‍ നല്‍കും. എന്നിട്ട്‌ നിങ്ങളെ 
ഞാന്‍ രക്ഷിക്കും. "നിങ്ങള്‍ എന്‍െറ ജനതയും 
ഞാന്‍ നിങ്ങളുടെ ദൈവവുമായിരിക്കും. നിങ്ങ 
ളുടെ ദൈവമാകുന്ന യഹോവ ഞാനാകുന്നു 
വെന്നും ഈജിപ്തുകാരില്‍നിന്നും നിങ്ങളെ 
മോചിപ്പിച്ചത്‌ ഞാനാണെന്നും നിങ്ങളറിയും. 
$അബ്രാഹാമിനും യിസ്ഹാക്കിനും യാക്കോ 
ബിനും ഞാനൊരു മഹാവാഗ്ദാനം ചെയ്തി 
ട്ടുണ്ട്‌. ഞാനവര്‍ക്കൊരു പ്രത്യേകദേശം നല്‍കു 
മെന്ന്‌ വാഗ്ദാനം ചെയ്തു. അതിനാല്‍ ഞാന്‍ 
നിങ്ങളെ ആ ദേശത്തേക്കു നയിക്കും. ആ ദേശം 
ഞാന്‍ നിങ്ങള്‍ക്കു തരും. അത്‌ നിങ്ങളുടേതാ 
യിരിക്കും. ഞാന്‍ യഹോവയാകുന്നു.”” 

9അതിനാല്‍ മോശെ യിസന്രായേൽല്‍ജനതയോ 
ടിതെല്ലാം പറഞ്ഞു. പക്ഷേ അവര്‍ അവനെ 
ശ്രദ്ധിച്ചില്ല. അതികഠിനമായ ജോലി ചെയുക 
യായിരുന്നതിനാല്‍ മോശെ പറയുന്നതൊക്കെ 
കേള്‍ക്കാന്‍ അവര്‍ക്ക്‌ ക്ഷമയില്പായിരുന്നു. 

10അപ്പ്പോള്‍ യഹോവ മോശെയോടു പറ 
ഞ്ഞു, 11“യിസ്രായേല്‍ജനതയോടു തന്‍െറ 
ദേശം വിട്ടുപോകാന്‍ അനുവദിക്കണമെന്ന്‌ 
ഫറവോനോടു ചെന്നു പറയുക.” 

പക്ഷേ മോശെ മറുപടി പറഞ്ഞു, “യിസ്ധരാ 
യേല്‍ജനത എന്‍െറ വാക്കുകള്‍ നിരസിക്കുന്നു, 
അതുകൊണ്ട്‌ തീര്‍ച്ചയായും ഫറവോനും 
എന്‍െറ വാക്കുകള്‍ നിരസിക്കും. ഞാനാകട്ടെ 
അത്ര വാക്ചാതുര്യം ഉള്ളവനുമല്ല!” * 

പക്ഷേ യഹോവ മോശെയോടും അഹരോ 
നോടും സംസാരിച്ചു. യിസ്രായല്‍ജനതയോടു 
ചെന്ന്‌ സംസാരിക്കുവാന്‍ ദൈവം അവരോടു 
കല്ലിച്ചു. ഫറവോനോടു സംസാരിക്കുവാനും 
അവന്‍ കല്ലിച്ചു. യിസ്രായേല്‍ജനതയെ ഈജി 
പ്തുദേശത്തു നിന്നു പുറത്തേക്കു നയിക്കാന്‍ 
ദൈവം അവരോടു കല്ലിച്ചു. 

















യിസ്രായേലിലെ ചില വംശങ്ങള്‍ 

4തിസ്രായേലിലെ വംശാധിപന്മാരുടെ 
പേരുകള്‍: യിസ്രായേലിന്‍െറ മൂത്തപുത്രന്‍ 
രൂബേന്‍ നാല്‍ പുത്രന്മാര്‍. ഹനോക്ക്‌, ഫല്ലൂ, 
ഹെസ്ര്രോന്‍, കര്‍മ്മി എന്നിവര്‍. 1“യെമൂവേല്‍, 
യാമീന്‍ ഓഹദ്‌, യാഖീന്‍, സോഹര്‍, ഒരു കനാ 
ന്യക്കാരിയിലുണ്ടായ ശനല്‍ എന്നിവര്‍ ശിമെ 
യോനന്‍െറ പുത്രന്മാര്‍. 1ലേവി നൂറ്റിമുപ്പത്തേഴു 








ഞാനാകട്ടെ ... ഉള്ളവനുമല്ല അല്ലെങ്കില്‍ “ഞാനൊരു 
അപരിചിതനെപ്പോലെ സംസാരിക്കുന്നു.” “എന്‍െറ 
ചുണ്ടുകള്‍ അപരിച്ഛേദിതമാണ്‌” എന്നു 
വാച്യാര്‍ത്ഥം. 








പുറപ്പാട്‌ 6:17-7:18 


വര്‍ഷം ജീവിച്ചു. ഗേര്‍ശോന്‍, കുഹാത്ത്‌, 
മെരാരി എന്നിവര്‍ ലേവിയുടെ പുത്രന്മാര്‍. 
17ഗേര്‍ശോന്‍ രണ്ടു പുത്രന്മാര്‍, ലിബ്നിയും 
ശിമെയിയും. 18കെഹാത്ത്‌ നൂറ്റിമുപ്പത്തിമൂന്നു 
വര്‍ഷം ജീവിച്ചു. അമ്രാം, യിസ്ഹാര്‍, 
ഹെബ്രോന്‍, ഉസ്ണീയേല്‍ എന്നിവര്‍ കെഹാ 
ത്തിന്‍െറ പുത്രന്മാര്‍. 19മെരാരിക്ക്‌ മഹുറ്റീ, മൂശി 
എന്നിവര്‍ പുത്രന്മാര്‍. യിസന്രായേലിന്‍െറ 
പുത്രന്‍ ലേവിയുടെ വംശക്കാരാണിവരെല്ലാം. 

20അമ്രാം നൂറ്റിമുപ്പത്തേഴു വര്‍ഷം ജീവിച്ചു. 
തന്‍െറ പിതൃസഹോദരി യോഖേബെദിനെ 
അമ്രാം വിവാഹം കഴിച്ചു. അമ്രാമിന്‍െറയും 
യോഖേബെദിന്‍െറയും പുത്രന്മാരാണ്‌ മോശെ 
യും അഹരോനും. 2യിസ്ഹാരിന്‍െറ പുത്ര 
ന്മാര്‍ കോരെഹ്‌, നേഫെഗ്‌, സിക്രി എന്നിവരാ 
യിരുന്നു. 22൭സ്സീയേലിനന്‍െറ പുത്രന്മാര്‍, മീശാ 
യേല്‍, എല്‍സാഫാന്‍, സിത്രി എന്നിവര്‍. 

2അമ്മീനാദാബിനന്‍െറ പുത്രിയും നഹശോ 
ന്‍റ സഹോദരിയുമായിരുന്ന എലീശേബയെ 
അഹരോന്‍ വിവാഹം കഴിച്ചു. അഹരോനും 
എലീശേബയും നാദാബ്‌, അബീഹൂ, എലെയാ 
സാര്‍, ഈലഥാമാര്‍ എന്നീ പുത്രന്മാര്‍ക്ക്‌ ജന്മം 
നല്‍കി. 24കോരെഹ്‌ വംശക്കാരുടെ പൂര്‍വ്വികരും 
കോരെഹിനന്‍െറെ പുത്രന്മാരുമായവര്‍ ഇവരാണ്‌: 
അസ്സൂര്‍, എല്‍ക്കാനാ, അബീയാസാഫ്‌. 25അഹ 
രോനന്‍െറ പുത്രനായ എലെയാസാര്‍ ഫൂതിയേ 
ലിന്‍െറ പുത്രിയെ വിവാഹം ചെയ്തു. അവള്‍ 
ഫീനെഹാസിനെ പ്രസവിച്ചു. ഇവരെല്ലാം 
യിസ്രായേലിന്‍റെ പുത്രന്‍ ലേവിയില്‍നിന്നു 
ള്ളവരാണ്‌. 

2ഈ സംഘത്തിലുള്ളവരാണ്‌ അഹരോനും, 
മോശെയും. ദൈവം പ്രത്യക്ഷപ്പെട്ട ഇങ്ങനെ 
പറഞ്ഞത്‌ അവരോടാണ്‌, “സംഘങ്ങളായി 
യിസ്രായേല്‍ജനതയെ ഈജിപ്തില്‍നിന്നു 
പുറത്തേക്കു നയിക്കുക.” 27ഇനജിപ്തുരാജാ 
വായ ഫറവോനോടു സംസാരിച്ചതും അഹ 
രോനും മോശെയുമായിരുന്നു. യിസ്രായേല്‍ജ 
നതയെ ഈജിപ്തു വിടാന്‍ അനുവദിക്കണ 
മെന്ന്‌ അവര്‍ ഫറവോനോടാവശ്യപ്പെട്ടു. 





























ദൈവം മോശെയെ വീണ്ടും വിളിക്കുന്നു 
24ഈജിപ്തില്‍വച്ച്‌ ദൈവം വീണ്ടും മോശെ 
യോടു സംസാരിച്ചു. 22അവന്‍൯ പറഞ്ഞു, 
“ഞാന്‍ യഹോവയാണ്‌. ഞാന്‍ നിങ്ങളോടു 
പറയുന്നതൊക്കെ ഈജിപ്തിലെ രാജാവി 
നോടു പറയുക.” 3പ്രക്ഷേ മോശെ പറഞ്ഞു, 
“ഞാനത്ര സമര്‍ത്ഥമായി സംസാരിക്കാന്‍ കഴി 
വുള്ളവനല്ല. രാജാവ്‌ എന്നെ ശ്രവിക്കുകയു 
മില്ല.” 
യഹോവ മോശെയോടു പറഞ്ഞു, “ഞാന്‍ 
നിന്നോടൊത്തുണ്ട്‌. നീ ഫറവോനൊരു 
മഹാരാജാവിനെപ്പോലെയായിരിക്കും. * അഹ 
രോന്‍ നിന്‍െറ ഒൌദ്യോഗികവക്താവുമായി 
രിക്കും. ഞാന്‍ നിന്നോടു കല്ലിച്ചതൊക്കെ അഹ 
രോനോടു പറയുക. അപ്പോള്‍ ഞാന്‍ പറഞ്ഞ 
തൊക്കെ അവന്‍ രാജാവിനോടു പറയും. 
അപ്പോള്‍ യിസ്രായേലുകാര്‍ക്ക്‌ ഈ നാടുവിട്ടു 
പോകുവാനുള്ള അനുവാദം ഫറവോന്‍ നല്‍കു 
കയും ചെയ്യും. പക്ഷേ ഫറവോനെ ഞാന്‍ 
കഠിനഹൃദയനാക്കും. നിങ്ങള്‍ അവനോടു പറ 
യുന്നതൊന്നും അവന്‍ അനുസരിക്കില്ല. 
അപ്പോള്‍ ഞാന്‍ ഈജിപ്തില്‍ അനേകം അത്ഭു 
തങ്ങള്‍ പ്രവര്‍ത്തിച്ച്‌ ഞാനാരാണെന്നു തെളി 











മഹാരാജാവ്‌ അഥവാ “ദൈവം.” 


62 


യിക്കും. പക്ഷേ അവന്‍ അപ്പോഴും ശ്രദ്ധിക്കാന്‍ 
കൂട്ടാക്കില്ല. അപ്പോള്‍ ഞാന്‍ ഈജിപ്തിനു 
വലിയ ശിക്ഷ നല്‍കും. എന്നിട്ട എനെറെ ജനത 
യായ യിസ്രായേലുകാരെ ഞാന്‍ ഈജിപ്തില്‍ 
നിന്നും നയിക്കും. അപ്പോള്‍ ഞാനാണ്‌ യഹോ 
വയെന്ന്‌ ഈജിപ്തുകാര്‍ അറിയും. ഞാന്‍ അവ 
ര്‍ക്കെതിരായിരിക്കും. ഞാനാണ്‌ യഹോവയെ 
ന്ന്‌ അവര്‍ അറിയുകയും ചെയ്യും. എന്നിട്ട്‌ 
എന്‍റെ ജനതയെ അവരുടെ രാജ്യത്തുനിന്നും 
മോചിപ്പിക്കും.” 

മോശെയും അഹരോനും യഹോവ തങ്ങ 
ളോടു പറഞ്ഞ ഈ കാര്യങ്ങള്‍ അനുസരിച്ചു. 
"അപ്പോള്‍ മോശെയ്ക്ക്‌ എണ്‍പതും അഹരോന്‍ 
എണ്‍പത്തിമൂന്നും വയസ്സായിരുന്നു. 





മോശെയുടെ ഈന്നുവടി 
സര്‍പ്പമായിത്തീരുന്നു 

യഹോവ മോശെയോടും അഹരോനോടും 
പറഞ്ഞു “നിങ്ങളുടെ ശക്തി തെളിയിക്കാന്‍ 
ഫറവോന്‍ നിങ്ങളോടാവശ്യപ്പെടും. ഒരത്ഭുതം 
പ്രവര്‍ത്തിക്കാന്‍ അവന്‍ ആവശ്യപ്പെടും. അഹ 
രോനോട്‌ അവന്‍െറ ഉരന്നൂവടി നിലത്തിടാന്‍ 
പറയണം. ഫറവോന്‍ നോക്കിനില്‍ക്കേ 
അതൊരു സര്‍പ്പമായി മാറും.” 

10അതിനാല്‍ മോശെയും അഹരോനും ഫറ 
വോന്‍റെറയടുത്തു ചെന്ന്‌ യഹോവയെ അനു 
സരിച്ചു. അഹരോന്‍ തന്‍െറ ഉനന്നുവടി നില 
ത്തിട്ടു. ഫറവോനും ഉദ്യോഗസ്ഥന്മാരും നോക്കി 
നില്‍ക്കേ വടി ഒരു സര്‍പ്പമായിത്തീര്‍ന്നു. 

1അതിനാല്‍ രാജാവ്‌ തന്‍െറ ജ്ഞാനിക 
ളെയും മന്ത്രവാദികളെയും വിളിച്ചു. അവര്‍ 
തന്ത്രങ്ങളുപയോഗിച്ച്‌ അഹരോനന്‍െറ പ്രവൃ 
ത്തി അതേപടി അനുകരിച്ചു. അവര്‍ എറി 
ഞ്ഞ അവരുടെ ന്നു വടികളും സര്‍പ്പങ്ങളായി 
മാറി. പക്ഷേ അഹരോനന്‍െറ ഉനന്നുവടി അവ 
രുടേതിനെ ഭക്ഷിച്ചു. 3അപ്പോഴും ജനങ്ങളെ 
പോകാന്‍ അനുവദിക്കാന്‍ ഫറവോന്‍ തയ്യാറ 
ല്ലായിരുന്നു. യഹോവ പറഞ്ഞതുപോലെയാ 
ണിതു സംഭവിച്ചത്‌. രാജാവ്‌ മോശെയെയും 
അഹരോനെയും ശ്രവിക്കാന്‍ വിസമ്മതിച്ചു. 





വെള്ളം രക്തമായിത്തീരുന്നു 
14അനന്തരം യഹോവ മോശെയോടു പറ 
ഞ്ഞു, “ഫറവോന്‍ കഠിനഹൃദയനായിത്തീര്‍ന്നു. 
അതിനാലാണയാള്‍ ജനങ്ങളെ പോകാനനുവ 
ദിക്കാത്തത്‌. 15ടകാലത്ത്‌ ഫറവോന്‍ നദിയി 
ലേക്കു പോകും. നൈല്‍നദിക്കരയില്‍ അവന്‍െറ 
യടുത്തേക്കു ചെല്ലുക. പാമ്പായി മാറിയ 
ഉന്നുവടി എടുക്കുക. അവനോട്‌ ഇതു പറ 
യുക: “എബ്രായരുടെ ദൈവമായ യഹോവ 
എന്നെ നിന്‍െറയടുത്തേക്കയച്ചിരിക്കുന്നു. 
എന്‍െറ ജനത മരുഭൂമിയിലേക്കുപോയി എന്നെ 
ആരാധിക്കട്ടെ എന്നു നിന്നോടു പറയാന്‍ 
യഹോവ എന്നെ അയച്ചിരിക്കുന്നു. ഇതുവരെ 
നീ യഹോവയുടെ വാക്കു ശ്രദ്ധിച്ചില്ല. 17അതി 
നാല്‍ താന്‍ യഹോവയാണെന്ന്‌ നിന്‍െറ 
മുമ്പില്‍ തെളിയിക്കാന്‍ താന്‍ ചിലതു പ്രവര്‍ 
ത്തിക്കുമെന്ന്‌ യഹോവ പറയുന്നു. ഞാന്‍ നൈ 
ല്‍നദിയിലെ വെള്ളത്തില്‍ എന്റ ഈ 
ന്നുവടികൊണ്ട്‌ അടിക്കുകയും നദീ ജലം 
രക്തമാകുകയും ചെയ്യും. 18നദിയിലെ മത്സ്യ 
ങ്ങള്‍ ചാകും. നദിയാകെ ചീഞ്ഞുനാറും. 
ee ഈജിപ്തുകാര്‍ക്ക്‌ നദിയിലെ ജലം 














BE 


കുടക്കാനാകാതെയാകും. 


യഹോവ മോശെയോടു പറഞ്ഞു, “നദി 
കള്‍ക്കും തോടുകള്‍ക്കും തടാകങ്ങള്‍ക്കും അങ്ങ 
നെ അവര്‍ വെള്ളം സംഭരിക്കുന്ന എല്ലാ സ്ഥല 
ത്തിനുംമേല്‍ തന്‍െറ ഉന്നുവടി പിടിച്ച കൈ 
നീട്ടുവാ൯ അഹരോനോടു പറയുക. അവന 
ങ്ങനെ ചെയ്യുമ്പോള്‍ വെള്ളമെല്ലാം രക്തമാകും. 
തടിഭരണികളിലും കല്‍ഭരണികളിലും വരെ 
സംഭരിച്ചു വചിരിക്കുന്ന വെള്ളം രക്തമായി 
മാറും.” 

യഹോവയുടെ കല്പനകള്‍ മോശെയും 
അഹരോനും അനുസരിച്ചു. അഹരോന്‍ ഇന്നു 
വടി ഉയര്‍ത്തി നൈല്‍നദിയിലെ വെള്ളത്തില്‍ 
അടിച്ചു. ഫറവോനന്‍െറയും ഉദ്യോഗസ്ഥന്മാരു 
ടെയും മുമ്പില്‍വച്ചാണയാള്‍ ഇങ്ങനെ ചെ 
യ്തത്‌. അപ്പോള്‍ നദിയിലെ വെള്ളമെല്ലാം 
രക്തമായി മാറി. നദിയിലെ മത്സ്യമാകെ 
ചത്തു. നദിയാകെ ചീഞ്ഞു നാറി. അതിനാല്‍ 
ഈജിപ്തുകാര്‍ക്ക്‌ നൈല്‍നദിയിലെ വെള്ളം 
കുടിക്കാനായില്ല. രക്തം ഈജിപ്തിലെമ്പാടും 
വ്യാപിച്ചു. 

മാമാന്ത്രികരും തങ്ങളുടെ ജാലവിദ്യകൊണ്ട്‌ 
ഇതുപോലെ തന്നെ ചെയ്തതിനാല്‍ ഫറ 
വോന്‍ മോശെയെയും അഹരോനെയും ശ്രദ്ധി 
ക്കാന്‍ കൂട്ടാക്കിയില്ല. യഹോവ പറഞ്ഞതുപോ 


63 


പുറപ്പാട്‌ 7:19-8:20 


ഫറവോന്‍, മോശെയെയും അഹരോനെയും 
വിളിച്ചു പറഞ്ഞു, “ഈ തവളകളെ എന്‍െറ 
ജനങ്ങളുടെയടുത്തു നിന്നും മാറ്റാന്‍ യഹോവ 
യോടു പറയുക. യഹോവയ്ക്കു ബലിയര്‍പ്പി 
ക്കാന്‍ ഞാന്‍ ജനങ്ങളെ വിടാം.” 

മോശെ ഫറവോനോടു പറഞ്ഞു, “തവള 
കളെ എപ്പോള്‍ ഓടിക്കണമെന്ന്‌ നീ പറയുക. 
ഞാന്‍ നിനക്കും നിന്‍െറ ജനങ്ങള്‍ക്കും ഉദ്യോഗ 
സ്ഥന്മാര്‍ക്കും വേണ്ടി പ്രാര്‍ത്ഥിക്കാം. അപ്പോള്‍ 
തവളകള്‍ നിന്നെയും നിന്‍െറ വീടുകളെയും 
വിട്ടുപോകും. തവളകള്‍ നദിയില്‍ മാത്രം അവ 
ശേഷിക്കും, എപ്പോഴാണ്‌ തവളകളെ ഓടിക്കേ 
ണ്ടത്‌?” 

10ഫറവോന്‍ പറഞ്ഞു, “നാളെ.” 

മോശെ പറഞ്ഞു, “നീ പറഞ്ഞതു പോലെ 
തന്നെ സംഭവിക്കും. അങ്ങനെ, ഞങ്ങളുടെ ദൈ 
വമായ യഹോവയെപ്പോലെ വേറൊരു ദൈവ 
മില്ലെന്നു നീ അറിയും. 1॥തവളകള്‍ നിന്നെയും 
നിന്‍െറ വീടിനെയും ഉദ്യോഗസ്ഥന്മാരെയും 
ജനതയെയും വിട്ടൊഴിഞ്ഞ്‌ നദിയില്‍മാത്രം 
അവശേഷിക്കും.” 

12മോശെയും അഹരോനും ഫറവോനെ വിട്ടു 
പോയി. ഫറവോനെതിരായി ദൈവം അയച്ച 
തവളകളെല്പറ്റി മോശെ യഹോവയോടു പ്രാര്‍ 














ലെയാണ്‌ സംഭവിച്ചത്‌. 4മോശെയും അഹ 
രോനും ചെയ്തത്‌ ഫറവോന്‍ അവഗണിച്ചു. 
അയാള്‍ തിരിഞ്ഞ്‌ തന്‍െറ കൊട്ടാരത്തിലേക്കു 
നടന്നു. 

24ഈജിപ്തുകാര്‍ക്ക്‌ നദിയിലെ വെള്ളം 
കുടിക്കാന്‍ കഴിഞ്ഞില്ല. അതിനാലവര്‍ നദിക്കു 
ചുറ്റും കുടിവെള്ളത്തിനായി കിണറുകള്‍ 


കുഴിച്ചു. 





തവളകള്‍ 

25യഹോവ നൈല്‍നനദിക്കു മാറ്റം വരുത്തിയിട്ട 
ഏഴു ദിവസം കഴിഞ്ഞു. 

അനന്തരം യഹോവ മോശെയോടു പറ 

ഞ്ഞു, “ഫറവോനന്‍െറയടുത്തു ചെന്ന്‌ 
യഹോവയിങ്ങനെ പറഞ്ഞതായി പറയുക, 
“എന്നെ ആരാധിക്കാന്‍ എന്‍െറ ജനതയെ അനു 
വദിക്കുക! 2നീ അവരെ അതിനനുവദിക്കാതി 








ത്ഥിച്ചു. ട്മോശെ ആവശ്യപ്പെട്ടതു ദൈവം 
ചെയ്യുകയും ചെയ്തു. വീടുകളിലും പറമ്പു 
കളിലും വയലുകളിലുമെല്ലാം തവളകള്‍ ചത്തു 
വീണു. 4അവയെല്ലാം കൂമ്പാരമായി കൂടുകയും 
ചീയാന്‍ തുടങ്ങുകയും ചെയ്തു. രാജ്യത്തു 
മുഴുവനും ദുര്‍ഗന്ധം നിറയുകയും ചെയ്തു. 
തങ്ങള്‍ തവളകളില്‍നിന്നും മോചിതരായി 
എന്നു ത ഫറവോന്‍ പിന്നെയും 
മര്‍ക്കടമുഷ്ടി തുടര്‍ന്നു. മോശെയും അഹരോ 
നും ആവശ്യപ്പെട്ടത്‌ ഫറവോന്‍ ചെയ്തില്ല. 
യഹോവ പറഞ്ഞതു പോലെയാണ്‌ ഇതു സംഭ 
വിച്ചത്‌. 





പേനുകള്‍ 
1അനന്തരം യഹോവ മോശെയോടു പറ 
ഞ്ഞു, “അഹരോനോടു തന്‍െറ വടി കൊണ്ടു 
പൊടിയില്‍ അടിക്കുവാന്‍ പറയുക. അപ്പോള്‍ 





രുന്നാല്‍ ഞാന്‍ ഈജിപ്തു മുഴുവന്‍ തവളക 
ളെക്കൊണ്ടു നിറയ്ക്കും. &ഃനൈല്‍നദിയില്‍ തവള 
കള്‍ നിറയും. നദിയില്‍നിന്ന്‌ അവ നിന്‍െറ 
വീടുകളിലേക്കു കയറും. അവ നിന്‍െറ കിടപ്പു 
മുറിയിലും കിടക്കകളിലും നിറയും. നിന്‍െറ 
ഉദ്യോഗസ്ഥന്മാരുടെ വീടുകളിലും നിന്‍െറ 
അടുപ്പുകളിലും അടുക്കള ഉപകരണങ്ങളിലും 
നിന്‍റെ വെള്ളത്തൊട്ടികളിലും തവളകള്‍ 
ഉണ്ടായിരിക്കും. “നിന്‍്െറമേലും നിന്‍െറ ജനങ്ങ 
ളുടെമേലും നിന്‍െറ മുഴുവന്‍ ഉദ്യോഗസ്ഥ 
ന്മാരുടെമേലും തവളകള്‍ വരും.” 

ടഅനന്തരം യഹോവ മോശെയോടു പറ 
ഞ്ഞു, “തോടുകള്‍ക്കും നദികള്‍ക്കും തടാകങ്ങള്‍ 
ക്കുമേല്‍ ഉന്നുവടി പിടിക്കാന്‍ അഹരോ 
നോടു പറയുക. അപ്പോള്‍ ഈജിപ്തിലേക്കു 
തവളകള്‍ വരും.” 

അതിനാല്‍ അഹരോന്‍ ഈജിപ്തിലെ ജല 
ത്തിനു മുകളില്‍ വടി ഉയര്‍ത്തുകയും അതില്‍ 
നിന്ന്‌ തവളകള്‍ വന്ന്‌ ഈജിപ്തിലാകെ നിറ 
യുകയും ചെയ്തു. 

മന്ത്രവാദികള്‍ അങ്ങനെ ചെയ്തപ്പോഴും 
വളരെയധികം തവളകള്‍ ഈജിപ്തിലേക്കു 
വന്നു! 




















ഈജിപ്തിലെമ്പാടുമുള്ള പൊടി പേനുകളാ 
യിമാറും.” 

17അവര്‍ അങ്ങനെ ചെയ്തു. അഹരോന്‍ 
തന്‍െറ വടിയുയര്‍ത്തി തറയിലടിക്കുകയും 
ഈജിപ്തിലെമ്പാടുമുള്ള പൊടി പേനുക 
ളായി മാറുകയും ചെയ്തു. പേനുകള്‍ മൃഗങ്ങളു 
ടെയും ജനങ്ങളുടെയും മേല്‍ പ്രവേശിച്ചു. 

18നന്ത്തവാദികളും അങ്ങനെ തന്നെ ചെയ്തു 
വെങ്കിലും അവര്‍ക്ക്‌ പൊടിയില്‍നിന്ന്‌ പേനു 
കളെ ഉണ്ടാക്കാന്‍ കഴിഞ്ഞില്ല. പേനുകള്‍ മൃഗ 
ങ്ങളുടെയും മനുഷ്യരുടെയുംമേല്‍ നിറഞ്ഞു. 
19അതിനാല്‍ ദൈവത്തിന്‍െറ ശക്തിയാണിതു 
ചെയ്തതെന്നു മന്ത്രവാദികള്‍ ഫറവോനോടു 
പറഞ്ഞു. പക്ഷേ ഫറവോന്‍ അവരുടെ വാക്കു 
കള്‍ കേള്‍ക്കാന്‍ കൂട്ടാക്കിയില്ല. അതും യഹോവ 
പറഞ്ഞതുപോലെ തന്നെയുളള സംഭവമാ 
യിരുന്നു. 





ഈച്ചകള്‍ 
22യഹോവ മോശെയോടു പറഞ്ഞു, “പുല 
ര്‍ച്ചെ എഴുന്നേറ്റു ഫറവോനന്‍െറെയടുത്തേക്കു 
പോവുക. ഫറവോന്‍ നദിക്കരയിലേക്കു 
പോകും. യഹോവ ഇങ്ങനെ പറഞ്ഞതായി 


പുറപ്പാട്‌ 8:21-9:16 


അവനോടു പറയുക, “എന്നെ ആരാധിക്കാന്‍ 
എന്‍റെ ജനതയെ അനുവദിക്കുക! 21നീ 
അവരെ പോകാന്‍ അനുവദിച്ചില്ലെങ്കില്‍ 
നിന്‍െറ വീടുകളില്‍ ഈച്ചകള്‍ വന്നു നിറയും. 
നിനക്കും നിന്‍െറ ഉദ്യോഗസ്ഥന്മാര്‍ക്കും മേല്‍ 
ഈച്ചകള്‍ നിറയും. ഈജിപ്തിലെ വീടായ 
വീടുകളിലെല്ലാം ഈച്ചകള്‍ നിറയും! നിലത്തു 
പോലും മുഴുവന്‍ ഈച്ചകള്‍ നിറയും. 2പക്ഷേ 
യിസ്രായേലുകാരെ ഞാന്‍ ഈജിപ്തുകാരെ 
പ്പോലെ കരുതുകയില്ല. എന്‍െറ ജനത താമസി 
ക്കുന്ന ഗോശെനില്‍ ഈച്ചകളുണ്ടായിരിക്കുക 
യില്ല. അങ്ങനെ യഹോവയായ ഞാന്‍ ഈ 
ദേശത്തുണ്ടെന്ന്‌ നിനക്കു ബോദ്ധ്യപ്പെടും. 24അ 
തിനാല്‍ നാളെ ഞാന്‍ എന്‍െറ ജനതയെ 
നിന്‍െറ ജനതയില്‍നിന്നും വ്യത്യസ്തരായി 
പരിഗണിക്കും. അതായിരിക്കും എനെറെ അട 
യാളം.” 

24അതിനാല്‍ യഹോവ താന്‍ പറഞ്ഞതു 
പോലെ തന്നെ ചെയ്തു. അനേകം അനേകം 
ഈച്ചകള്‍ ഈജിപ്തിലേക്കു വന്നു. ഫറവോ 
ന്‍െറയും ഉദ്യോഗസ്ഥന്മാരുടെയും വീടുകളി 
ലെമ്പാടും ഈച്ചകള്‍ നിറഞ്ഞു. ഈജിപ്തിലാ 
കമാനം ഈച്ചകളായി. ഈച്ചകള്‍ രാജ്യം നശി 
പ്പിക്കുകയായിരുന്നു. അതിനാല്‍ ഫറവോന്‍ 
മോശെയെയും അഹരോനെയും വിളിച്ചു പറ 
ഞ്ഞു, “നിങ്ങളുടെ ദൈവത്തിനുള്ള ബലി 
ഇവിടെ ഈ രാജ്യത്തു വച്ചു നടത്തുക.” 

26പക്ഷേ മോശെ പറഞ്ഞു, “അങ്ങനെ ചെയ്യു 
ന്നത്‌ ശരിയായിരിക്കില്ല. ഞങ്ങളുടെ ദൈവ 
മായ യഹോവയ്ക്ക്‌ ബലിയര്‍പ്പിക്കാന്‍ മൃഗ 
ങ്ങളെ കൊല്ലുന്നത്‌ ഭീകരമായിട്ടാണ്‌ ഈജി 




















64 


എന്നെ ആരാധിക്കാന്‍ വിട്ടയയ്ക്കുക!” 2നീയ 
വരെ പിടിച്ചുവയ്ക്കുകയും പോകാനനുവദി 
ക്കാതിരിക്കുകയും ചെയ്യുന്നതു തുടര്‍ന്നാല്‍, 
യഹോവ തന്‍െറ ശക്തി നിന്‍െറ വളര്‍ത്തു 
മൃഗങ്ങളുടെമേല്‍ പ്രയോഗിക്കും. നിന്‍െറ കുതിര 
കള്‍ക്കും കഴുതകള്‍ക്കും ഒട്ടകങ്ങള്‍ക്കും കന്നുകാ 
ലികള്‍ക്കും ആടുകള്‍ക്കും അവന്‍ മാരകമായ 
രോഗങ്ങള്‍ വരുത്തും. 4യിസ്രായേലുകാരുടെ 
മൃഗങ്ങളോട്‌ ഈജിപ്തുകാരുടേതില്‍നിന്നും 
വ്യത്യസ്തമായ പരിഗണന യഹോവ നല്‍കും. 
യിസ്രായേലുകാരുടെ മതൃഗങ്ങളിലൊന്നുപോലും 
ചാകുകയില്ല. അങ്ങനെ സംഭവിക്കാനുള്ള 
സമയം യഹോവ ഒരുക്കിക്കഴിഞ്ഞു. നാളെ 
യഹോവ ഈ രാജ്യത്ത്‌ അതു സംഭവിപ്പിക്കും.” 

പിറ്റേന്നു രാവിലെ ഈജിപ്തിലെ എല്ലാ 
വളര്‍ത്തുമൃഗങ്ങളും ചത്തു. എന്നാല്‍ യിസ്ധരായേ 
കാരുടെ ഒരു മൃഗവും ചത്തില്ല. "യിസ്രായേ 
കാരുടെ മൃഗങ്ങള്‍ വല്ലതും ചത്തോ എന്നറി 
യാന്‍ ഫറവോന്‍ ആളെ അയച്ചു. എന്നാല്‍ 
യിസ്രായേലിലെ ഒരു മൃഗവും ചത്തിട്ടില്ലായി 
രുന്നു. ഫറവോന്റെ ഹൃദയകാഠിന്യം തുടരു 
കയും അവന്‍ ആളുകളെ പോകാന്‍ അനുവദി 
ക്കാതിരിക്കുകയും ചെയ്തു. 




















ലവ 
ല 





പരുക്കള്‍ 
യഹോവ മോശെയോടും അഹരോനോടും 
പറഞ്ഞു, “നിങ്ങള്‍ കൈകളില്‍ നിറയെ ചാരം 
എടുക്കുക. മോശെ, ചാരം ഫറവോന്‍റെറ മു 
മ്പില്‍ വായുവില്‍ എറിയുക. 9ആ പൊടി 
ഈജിപ്തിലാകമാനം വ്യാപിക്കും. അത്‌ ഈജി 
പ്തിലെ ഏതെങ്കിലും ഒരു മനുഷ്യന്‍െറയോ 





പ്തുകാര്‍ കാണുന്നത്‌. ഞങ്ങളങ്ങനെ ചെയ്യു 
ന്നത്‌ ഈജിപ്തുകാര്‍ കണ്ടാല്‍ അവര്‍ ഞങ്ങളെ 
കല്ലെറിഞ്ഞു കൊല്ലും. 27മൂന്നു ദിവസം മരുഭൂമി 
യിലേക്കു പോയി ഞങ്ങളുടെ ദൈവമായ 
യഹോവയ്ക്കു ബലിയര്‍പ്പിക്കാന്‍ ഞങ്ങളെ 
അനുവദിക്കണം. യഹോവ ഞങ്ങളോടു ചെ 
യ്യാന്‍ പറഞ്ഞത്‌ അതാണ്‌.” 

28അതിനാല്‍ ഫറവോന്‍ പറഞ്ഞു, “മരുഭൂമി 
യില്‍ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്കു 
ബലയര്‍പ്പിക്കാന്‍ ഞാന്‍ അനുവദിക്കാം. പക്ഷേ 
അധികം ദൂരം നിങ്ങള്‍ പോകരുത്‌. ഇനി ചെന്ന്‌ 
എനിക്കുവേണ്ടി പ്രാര്‍ത്ഥിക്കുക.” 

29മോശെ പറഞ്ഞു, “നിന്നില്‍നിന്നും നിന്‍െറ 
ജനതയില്‍നിന്നും ഉദ്യോഗസ്ഥന്മാരില്‍നിന്നും 
ഈച്ചകളെ ഓടിക്കാന്‍ ഞാന്‍ പോയി യഹോ 
വയോടു പ്രാര്‍ത്ഥിക്കാം. പക്ഷേ ബലിയര്‍പ്പി 





മൃഗത്തിനന്‍െറെയോ ദേഹത്തു സ്പര്‍ശിക്കുമ്പോള്‍ 
അവരുടെ ത്വക്കില്‍ പരുക്കളുണ്ടാകും.” 

10അതിനാല്‍ മോശെയും അഹരോനും ഒരടു 
പ്പില്‍ നിന്നും ചാരമെടുത്തു. അവര്‍ ഫറവോ 
ന്‍െറ മുമ്പില്‍ പോയി നിന്നു. അവര്‍ ചാരം 
വായുവില്‍ എറിയുകയും മനുഷ്യരുടെയും മൃഗ 
ങ്ങളുടെയുംമേല്‍ പരുക്കളുണ്ടാവുകയും ചെ 
യ്തു. 

11ഇതില്‍നിന്നും മോശെയെ തടയാന്‍ മാന്ത്രി 
കര്‍ക്കും കഴിഞ്ഞില്ല. കാരണം അവരുടെ ദേഹ 
ത്തും പരുക്കളുണ്ടായിരുന്നു. ഇത്‌ ഈജിപ്തില്‍ 
എല്ലായിടവും സംഭവിച്ചു. 2പക്ഷേ യഹോവ 
ഫറവോനെ കഠിനഹൃദയനാക്കി. അതിനാല്‍ 
ഫറവോന്‍ മോശെയെയും അഹരോനെയും 
ശ്രവിക്കാന്‍ മടിച്ചു. യഹോവ പറഞ്ഞതു 
പോലെയാണ്‌ അതു സംഭവിച്ചത്‌. 











ക്കാന്‍ പോകുന്നതില്‍നിന്ന്‌ ആളുകളെ നീ തടയ 
രുത്‌.” 

30അതിനാല്‍ മോശെ പോയി യഹോവ 
യോടു പ്രാര്‍ത്ഥിച്ചു. മോശെ ആവശ്യപ്പെട്ടത്‌ 
യഹോവ ചെയ്തുകൊടുത്തു. ഫറവോ 
ന്‍െറയും ഉദ്യോഗസ്ഥന്മാരുടെയും ജനങ്ങളു 
ടെയും അടുത്തുനിന്ന്‌ അവന്‍ ഈച്ചകളെ 
മാറ്റി. ഒരു ഈച്ചപോലും അവശേഷിച്ചില്ല. 
പക്ഷേ ഈ പ്രാവശ്യവും ഫറവോന്‍ തന്‍റെ 
ഹൃദയം കഠിനപ്പെടുത്തുകയും ജനങ്ങളെ അയ 
യ്ക്കാന്‍ കൂട്ടാക്കാതിരിക്കുകയും ചെയ്തു. 











വളര്‍ത്തു മൃഗങ്ങളുടെ രോഗം 
അനന്തരം യഹോവ മോശെയോടു ഫറ 
വോനെ ചെന്നു കണ്ട്‌ ഇങ്ങനെ പറയാന്‍ 
ആവശ്യപ്പെട്ടു: “എബ്രായരുടെ ദൈവമായ 
യഹോവ പറയുന്നു, “എന്‍െറ ജനതയെ 


ആലിപ്പഴം 

13അനന്തരം യഹോവ മോശെയോടു പറ 
ഞ്ഞു, “പുലര്‍ച്ചെ എഴുന്നേറ്റു ഫറവോനന്‍െറയ 
ടുത്തേക്കു പോവുക. എബ്രായജനതയുടെ ദൈ 
വമായ യഹോവ ഇങ്ങനെ പറയുന്നതായി 
അവനോടു പറയുക: “എന്‍െറ ജനതയെ 
എന്നെ ആരാധിക്കാന്‍ വിട്ടയയ്ക്കുക! 14നീ 
അങ്ങനെ ചെയുന്നില്ലെങ്കില്‍ ഞാന്‍ നിനക്കും 
നിന്‍െറ സേവകര്‍ക്കും നിന്‍െറ ജനതയ്ക്കും 
മേല്‍ എന്‍െറ മുഴുവന്‍ ശക്തിയും പ്രയോഗി 
ക്കും. എന്നെപ്പോലെ മറ്റൊരു ദൈവം ലോക 
ത്തിലില്ലെന്ന്‌ അപ്പോള്‍ നീ മനസ്സിലാക്കും. 
1നിന്നെയും നിന്‍െറ ജനതയെയും ഭൂമുഖത്തു 
നിന്നും തുടച്ചു മാറ്റാന്‍ പോന്ന ഒരു രോഗം 
പരത്താന്‍ എനിക്കു കഴിയും. 1പക്ഷേ ഒരു 
പ്രത്യേക കാരണംകൊണ്ട്‌ ഞാന്‍ നിന്നെ ഇവി 





ടെയാക്കിയിരിക്കുന്നു. അതെന്തെന്നാല്‍ എന്റെറ 
ശക്തി നിനക്കു കാണിച്ചുതരുവാന്‍ ഞാനാഗ്ര 
ഹിക്കുന്നു. അപ്പോള്‍ ലോകമെമ്പാടുമുള്ള ജന 
ങ്ങള്‍ എന്നെ അറിയും! 17നീ ഇപ്പോഴും എന്‍െറ 
ജനതയ്ക്ക്‌ എതിരാണ്‌. നീ അവരെ സ്വതന്ത്ര 
രായി വിടുന്നില്ല. 18അതിനാല്‍ ഞാന്‍ നാളെ 
ഈ സമയത്ത്‌ അതിഭീകരമായി ആലി 
പെയ്യിക്കും. ഈജിപ്ത്‌ ഒരു രാഷ്ട്രമായിത്തീര്‍ 
ന്നതിനു ശേഷം ഇത്ര വലിയൊരു ആലിപ്പഴം 
പൊഴിച്ചില്‍ ഇവിടെ ഉണ്ടായിട്ടില്ല. 19ഇനി 
നിങ്ങളുടെ മൃഗങ്ങളെ സുരക്ഷിതമായ സ്ഥല 
ത്തേക്കു മാറ്റണം. വയലില്‍ കിടക്കുന്ന നിങ്ങ 
ളുടെ എല്ലാ സാധനങ്ങളും സുരക്ഷിതമായൊ 
രിടത്തേക്കു നീക്കണം. എന്തിനെന്നോ? വയ 
ലില്‍ നില്‍ക്കുന്ന ഏതെങ്കിലും മനുഷ്യനോ 
മൃഗമോ കൊല്പപ്പെടാം. നിങ്ങളുടെ വീടുകളില്‍ 
ഒതുക്കാത്ത എല്ലാം നശിപ്പിക്കപ്പെട്ടേക്കാം.”” 
7ഫറവോനന്‍െറെ സേവകന്മാരില്‍ ചിലര്‍ 
യഹോവയുടെ സന്ദേശം ശ്രദ്ധിച്ചു. അവര്‍ 
തങ്ങളുടെ മൃഗങ്ങളെയും അടിമകളെയും മുഴു 











65 


പുറപ്പാട്‌ 9:17-10:7 


നിന്‍റെ സേവകര്‍ക്കോ ഇനിയും യഹോവ 
യില്‍ ഭയമോ ആദരവോ ഉണ്ടായിട്ടില്ലെന്ന്‌ 
എനിക്കറിയാം.” 

പണം അതിന്‍െറ വിത്തുകള്‍ രൂപപ്പെടു 
ത്തിക്കഴിഞ്ഞിരുന്നു. ബാര്‍ളിയും നന്നായി വള 
ര്‍ന്നിരുന്നു. അതിനാല്‍ ആ സസ്യങ്ങള്‍ നശിപ്പി 
ക്കപ്പെട്ടു. 32എന്നാല്‍ ഗോതമ്പും തിനയും വൈ 
കിയ വിളവായിരുന്നതിനാല്‍ നശിപ്പിക്കപ്പെ 
ട്ടില്ല. 

33മോശെ ഫറവോനെ വിട്ട്‌ നഗരത്തിനു പുറ 
ത്തേക്കു പോയി. അവന്‍ തന്‍െറ കൈകളുയ 
ര്‍ത്തി യഹോവയോടു പ്രാര്‍ത്ഥിച്ചു. ഇടിയും 
ആലിപ്പഴവും നിലച്ചു. മഴപോലും നിലച്ചു. 
തഴയും ആലിപ്പഴവും ഇടിയുമെല്പാം നില 
ച്ചതു കണ്ടപ്പോള്‍ ഫറവോന്‍ വീണ്ടും തെറ്റു 
ചെയ്തു. അവനും സേവകന്മാരും വീണ്ടും തങ്ങ 
ളുടെ ഹൃദയം കറഠിനപ്പെടുത്തി. 3&ഫറവോനും 
സേവകരും ഒന്നും കേള്‍ക്കാതിരിക്കുകയും ഫറ 
വോന്‍ തന്‍റ ഹൃദയത്തെ കഠിനമാക്കുകയും 
യിസ്രായേലുകാരെ സ്വതന്ത്രരായി പോകു 











വന്‍ വീട്ടിലേക്കു കയറ്റി. 2പക്ഷേ മറ്റുള്ളവര്‍ 
യഹോവയുടെ സന്ദേശം അവഗണിച്ചു. വയ 
ലിലായിരുന്ന അവരുടെ മുഴുവന്‍ അടിമക 
ളെയും മൃഗങ്ങളെയും അവര്‍ക്ക്‌ നഷ്ടമായി. 

2 യഹോവ മോശെയോടു പറഞ്ഞു, “നിന്‍െറ 
കൈ വായുവില്‍ ഉയര്‍ത്തുക. അപ്പോള്‍ ഈജി 
പ്തിനുമേല്‍ ആലിപ്പഴം വീഴാന്‍ തുടങ്ങും. ഈ 
ജിപ്തിലെമ്പാടുമുള്ള മനുഷ്യരുടെയും മൃഗ 
ങ്ങളുടെയും സസ്യങ്ങളുടെയുംമേല്‍ അതു 
പതിക്കും.” 

2അതിനാല്‍ മോശെ തന്‍െറ ഈന്നൂവടി 
വായുവില്‍ ഉയര്‍ത്തുകയും അപ്പോള്‍ യഹോവ 
ഇടിയും മിന്നലും ഉണ്ടാക്കുകയും ഭൂമിയിലേക്ക്‌ 
ആലിപ്പഴം പെയ്യിക്കുകയും ചെയ്തു. ആലി 
പഴം ഈജിപ്തില്‍ എല്ലായിടവും പെയ്തു. 
24ആലിപ്പഴം വീഴുകയായിരുന്നു. അവയ്ക്കിട 
യിലൂടെ മിന്നല്‍ മിന്നിത്തെളിഞ്ഞു. ഈജിപ്ത്‌ 








വാന്‍ അനുവദിക്കാതിരിക്കുകയും ചെയ്തു. 
അങ്ങനെയുണ്ടാകുമെന്ന്‌ യഹോവ മോശെയി 
ലൂടെ അറിയിച്ചിരുന്നു. 





വെട്ടുക്കിളികള്‍ 
] യഹോവ മോശെയോടു പറഞ്ഞു, “ഫറ 
വോനന്‍െറയടുത്തേക്കു പോവുക. അവ 


നെയും അവന്‍െറ സേവകന്മാരെയും ഞാന്‍ 
കഠിനഹൃദയരാക്കിയതാണ്‌. എന്‍െറ ശക്തമായ 
അത്ഭുതകൃത്യങ്ങള്‍ അവരെ കാണിക്കുവാനാണ്‌ 
ഞാന്‍ അങ്ങനെ ചെയ്തത്‌. ഞാന്‍ ഈജി 
പ്തില്‍ ചെയ്ത എല്ലാ അത്ഭൂതകൃത്യങ്ങളും മറ്റ്‌ 
മഹാകാര്യങ്ങളും നിങ്ങള്‍ നിങ്ങളുടെ കുട്ടിക 
ള്‍ക്കും പേരക്കുട്ടികള്‍ക്കും പറഞ്ഞു കൊടുക്കാ 
നാണ്‌ ഞാനിങ്ങനെ ചെയ്തത്‌. അപ്പോള്‍ 
നിങ്ങളെല്ലാവരും ഞാന്‍ യഹോവയാണെന്നു 
വിശ്വസിക്കും.” 





ഒരു രാഷ്ട്രമായതിനുശേഷം അവിടെയുണ്ടായ 


അതിനാല്‍ മോശെയും അഹരോനും ഫറ 





ഏറ്റവും ഭീകരമായ ആലിപ്പഴം പൊഴിച്ചിലാ 
യിരുന്നു അത്‌. 25ഈജിപ്തിലെ വയലുകളിലെ 
സകലതും പേമാരി നശിപ്പിച്ചു. ആലിപ്പഴം 
മനുഷ്യരെയും മൃഗങ്ങളെയും സസ്യങ്ങളെയും 
നശിപ്പിച്ചു. പാടത്തെ മുഴുവന്‍ മരങ്ങളെയും 
തകര്‍ത്തു. 4യിസ്രായേല്‍ജനത വസിച്ചിരുന്ന 
ഗോശെന്‍ ദേശത്തു മാത്രം ആലിപ്പഴം പെയ്യുക 
യുണ്ടായില്ല. 

ഫറവോന്‍ മോശെയെയും അഹരോനെ 
യും ആളെ വിട്ട്‌ വിളിപ്പിച്ചു. ഫറവോന്‍ അവ 
രോടു പറഞ്ഞു, “ഇത്തവണ ഞാന്‍ പാപം 








വോന്‍െറയടുത്തേക്കു പോയി. അവര്‍ അവ 
നോടു പറഞ്ഞു, “എബ്രായരുടെ ദൈവമായ 
യഹോവ പറയുന്നു, “നീ എത്ര കാലം എന്നെ 
അനുസരിക്കാതെ കഴിയും? എന്നെ ആരാധി 
ക്കാന്‍ എന്‍െറ ജനങ്ങളെ നീ വിട്ടയയ്ക്കുക! 
4എനന്‍െറ ജനതയെ നീ വിട്ടയയ്ക്കാത്തപക്ഷം 
നാളെ നിന്‍െറ രാജ്യത്തേക്കു ഞാന്‍ വെട്ടുക്കി 
ളികളെ കൊണ്ടുവരും. ടവെട്ടുക്കിളികള്‍ രാജ്യ 
ത്തെ പൊതിയും. നിലം കാണാന്‍ നിനക്കാകാ 
ത്തത്ര വെട്ടുക്കിളികളുണ്ടാകും. ആലിപ്പഴം പൊ 
ഴിച്ചിലില്‍ നശിക്കാത്തതെന്തെങ്കിലുമുണ്ടെ 











ചെയ്തിരിക്കുന്നു. യഹോവയാണ്‌ ശരി. 
ഞാനും എന്‍െറ ജനതയും തെറ്റുകാരും. 
24ദൈവം അയച്ച ആലിപ്പഴവും ഇടിയും വള 
രെയധികമായി! ദൈവത്തോട്‌ ഇതവസാനി 





ങ്കില്‍ അത്‌ വെട്ടുക്കിളികള്‍ തിന്നുതീര്‍ക്കും. നില 
ത്തുള്ള എല്ലാ വൃക്ഷങ്ങളുടെ ഇലയും വെട്ടുക്കി 
ളികള്‍ തിന്നുതീര്‍ക്കും. വെട്ടുക്കിളികള്‍ നിന്‍െറ 
യും നിന്‍െറ ഉദ്യോഗസ്ഥന്മാരുടെയും വീടുക 





പ്പിക്കാന്‍ അപേക്ഷിക്കൂ. ഞാന്‍ നിങ്ങളെ പോ 
കാനനുവദിക്കാം. നിങ്ങള്‍ ഇനിയും ഇവിടെ 
തങ്ങേണ്ടതില്ല.” 

23മോശെ ഫറവോനോടു പറഞ്ഞു, “ഞാന്‍ 
ഈ നഗരം വിടുമ്പോള്‍ ഞാനെന്‍റെ കൈയു 
യര്‍ത്തി യഹോവയോടു പ്രാര്‍ത്ഥിക്കാം, 
അങ്ങനെ ഇടിയും ആലിപ്പഴവും നിലയ്ക്കും. 
അപ്പോള്‍ യഹോവ ഈ ദേശത്തുണ്ടെന്ന്‌ * 
നിനക്കറിയാന്‍ കഴിയും. 3പക്ഷേ നിനക്കോ 








അപ്പോള്‍ ... ഈ ദേശത്തുണ്ടെന്ന്‌ ഭൂമി ദൈവത്തി 
നുള്ളത്‌ എന്നാണിതിനര്‍ത്ഥം. 


ളിലും ഈജിപ്തിലെ മറ്റെല്ലാ വീടുകളിലും 
വന്നു നിറയും. നിന്‍െറ പിതാക്കന്മാരോ 
പൂര്‍വ്വികരോ അവര്‍ ഈജിപ്തില്‍ വാസം തുട 
ങ്ങിയ നാള്‍ മുതല്‍ കണ്ടിട്ടുള്ളതിനേക്കാള്‍ വള 
രെയധികം വെട്ടുക്കിളികള്‍ ഉണ്ടാവും.” അന 
ന്തരം മോശെ ഫറവോനന്‍െറ മുമ്പില്‍നിന്നും 
തിരിഞ്ഞു നടന്നു. 

അനന്തരം സേവകന്മാര്‍ ഫറവോനോടു 
ചോദിച്ചു, “എത്രകാലം ഇവര്‍ നമുക്ക്‌ കെണി 
യൊരുക്കും? അവര്‍ പോയി അവരുടെ ദൈവ 
മായ യഹോവയെ ആരാധിക്കട്ടെ. അങ്ങ്‌ 





പുറപ്പാട്‌ 10:8-11:3 


അവരെ പോകാന്‍ അനുവദിച്ചില്ലെങ്കില്‍ ഈജി 
പ്ത്‌ നശിപ്പിക്കപ്പെടുമെന്ന്‌ അങ്ങറിയുക.” 

അതിനാല്‍ ഫറവോന്‍ തന്റെ സേവകന്മാ 
രോടൂ മോശെയേയും അഹരോനെയും 
വിളിച്ചു കൊണ്ടുവരുവാന്‍ പറഞ്ഞു. ഫറ 
വോന്‍ അവരോട്‌ പറഞ്ഞു, “നിങ്ങളുടെ ദൈവ 
മായ യഹോവയെ ആരാധിക്കാന്‍ പൊയ്ക്കൊ 
ള്ളുക. പക്ഷേ ആരാണ്‌ പോകുന്നതെന്ന്‌ 
എന്നോടു പറയണം.” 

9തോശെ മറുപടി പറഞ്ഞു, “ഞങ്ങളുടെയാള്‍ 
ക്കാര്‍ മുഴുവനും, ചെറുപ്പക്കാരും വൃദ്ധന്മാരുമ 
ടക്കം പോകും. ഞങ്ങള്‍ ഞങ്ങളുടെ പുത്രന്മാ 
രെയും പുത്രിമാരെയും കന്നുകാലികളെയും 
ആടുകളെയും ഞങ്ങളോടൊത്തു കൊണ്ടു 
പോകും. യഹോവയുടെ വിരുന്ന്‌ എല്ലാവര്‍ക്കും 
വേണ്ടിയുള്ളതായതിനാല്‍ ഞങ്ങളെല്ലാവരും 
പോകും.” 

10ഫറവോന്‍ അവരോടു പറഞ്ഞു, “നിങ്ങ 
ളെയും നിങ്ങളുടെ കുട്ടികളെയും ഈജിപ്ത്‌ 
വിടാന്‍ അനുവദിക്കുന്നതിനു മുന്പ്‌ യഹോവ 
യഥാര്‍ത്ഥത്തില്‍ നിങ്ങളോടൊപ്പമുണ്ടായിരി 
ക്കണം. നോക്കൂ, നിങ്ങള്‍ എന്തൊക്കെയോ തിന്മ 
ആസൂത്രണം ചെയ്യുകയാണ്‌. ॥യഹോവയെ 
ആരാധിക്കാന്‍ പുരുഷന്മാര്‍ക്കു പോകാം. ആദ്യം 
നിങ്ങളാവശ്യപ്പെട്ടതും അതാണ്‌. നിങ്ങള്‍ക്കെ 
ല്ലാവര്‍ക്കും കൂടിപോകാന്‍ കഴിയില്ല.” എന്നിട്ട്‌ 
ഫറവോന്‍ മോശെയെയും അഹരോനെയും 
പറഞ്ഞയച്ചു. 

2തഹോവ മോശെയോടു പറഞ്ഞു, “നിന്‍െറ 
കൈ ഈജിപ്തിനുമേല്‍ ഉയര്‍ത്തി വെട്ടുക്കിളി 
കളെ വരുത്തുക! വെട്ടുക്കിളികള്‍ ഈജിപ്തി 
ലാകമാനം പരക്കട്ടെ. ആലിപ്പഴം നശിപ്പി 
ക്കാത്ത മുഴുവന്‍ സസ്യങ്ങളും വെട്ടുക്കിളികള്‍ 
തിന്നും.” 

13അതിനാല്‍ മോശെ തന്‍െറ ഉന്നുവടി 
ഈജിപ്തിനുമേല്‍ ഉയര്‍ത്തുകയും യഹോവ 
കിഴക്കുനിന്നും ഒരു ശക്തമായ കാറ്റ്‌ is 
കയും ചെയ്തു. രാത്രിയും പകലും കാറ്റടിച്ചു. 
പ്രഭാതം വന്നപ്പോള്‍ കാറ്റ്‌ ഈജിപ്തിലേക്കു 
വെട്ടുക്കിളികളെ കൊണ്ടുവന്നു. വെട്ടുക്കിളി 
കള്‍ ഈജിപ്ത്‌ മുഴുവനും മൂടുകയും രാജ്യ 
ത്തിന്‍റെ എല്ലാ ഭാഗങ്ങളിലും അസംഖ്യമായി 
അടിഞ്ഞുകൂടുകയും ചെയ്തു. ഈജിപ്തില്‍ 
അതുവരെ അത്രമാത്രം വെട്ടുക്കിളികള്‍ ഉണ്ടായി 
ട്ടില്ല. അതിനു മുമ്പ്‌ അത്രയധികം വെട്ടുക്കി 
ളികള്‍ അവിടെ വന്നിട്ടില്ല. ഇനി ഒരിക്കലും 
അത്രയധികം വെട്ടുക്കിളികളുണ്ടായിരിക്കുകയു 
മില്ല. 1“വെട്ടുക്കിളികള്‍ നിലം പൊതിയുകയും 
രാജ്യമാകെ കറൂത്തിരിക്കുകയും ചെയ്തു. 
ആലിപ്പഴം വീഴ്ചയില്‍ നശിക്കാത്ത എല്ലാ 
സസ്യങ്ങളെയും മരങ്ങളിലെ പഴങ്ങളെയും 
വെട്ടുക്കിളികള്‍ തിന്നു. ഈജിപ്തിലെങ്ങും ഒരു 
മരത്തിലോ ചെടിയിലോ ഒരിലപോലും അവ 
ശേഷിച്ചില്ല. 

1ഫറവോന്‍ ഉടനെ തന്നെ മോശെയെയും 
അഹരോനെയും വിളിച്ചു. ഫറവോന്‍ പറ 
ഞ്ഞു, “ഞാന്‍ നിങ്ങളുടെ ദൈവമായ യഹോവ 
യ്ക്കും നിങ്ങള്‍ക്കുമെതിരെ പാപം ചെയ്തു. 
17ഇപ്പ്പോള്‍, ഒരു പ്രാവശ്യം കൂടി എന്‍െറ പാപം 
പൊറുക്കുക. ഈ “മരണം” എന്നില്‍നിന്നും 
നീക്കാന്‍ യഹോവയോടു പ്രാര്‍ത്ഥിക്കൂ.” 

18മോശെ ഫറവോനന്‍െെറയടുത്തുനിന്നും 
പോയി യഹോവയോടു പ്രാര്‍ത്ഥിച്ചു. അതി 
നാല്‍ യഹോവ കാറ്റിന്‍െറ ഗതിമാറ്റി. പടി 











66 


ഞ്ഞാറു നിന്നൊരു ശക്തമായ കാറ്റിന്‍റെ സഹാ 
യത്താല്‍ യഹോവ വെട്ടുക്കിളികളെ ഈജി 
പ്തില്‍ നിന്നും ചെങ്കടലില്‍ വീഴ്ത്തി. ഈജി 
പ്തില്‍ ഒരു വെട്ടുക്കിളിയും അവശേഷിച്ചില്ല! 
മിപക്ഷേ യഹോവ ഫറവോനെ വീണ്ടും കഠിന 
ഹൃദയനാക്കി. യിസ്രായേലുകാരെ ഫറവോന്‍ 
പോകാന്‍ അനുവദിച്ചതുമില്ല. 











ഇരുട്ട്‌ 

21അനന്തരം യഹോവ മോശെയോടു പറ 
ഞ്ഞു, “നീ നിന്‍റെ കൈ വായുവില്‍ ഉയര്‍ 
ത്തുക. അപ്പോള്‍ ഈജിപ്തില്‍ ഇരുട്ട ഉണ്ടാകും. 
വെളിച്ചത്തിന്‍റെ ഒരു കിരണം പോലുമില്ലാ 
ത്തത്ര ഇരുട്ടായിരിക്കും അത്‌!” 

2അതിനാല്‍ മോശെ തന്‍െറ കൈ വായുവി 
ലുയര്‍ത്തുകയും ഇരുട്ടിന്‍റെ ഒരു കാര്‍മേഘം 
ഈജിപ്തിനെ മൂടുകയും ചെയ്തു. ഇരുട്ട്‌ 
ഈജിപ്തില്‍ മൂന്നു ദിവസം നീണ്ടു നിന്നു. 
2മ3ജനങ്ങളിലാര്‍ക്കും പരസ്പരം കാണാനാകുമാ 
യിരുന്നില്ല. മൂന്നു ദിവസത്തേക്ക്‌ ആരും എങ്ങും 
പോയില്ല. എന്നാല്‍ യിസ്രായേല്‍ജനത വസി 
ച്ചിരൂന്നിടത്തൊക്കെ പ്രകാശമുണ്ടായിരുന്നു. 

24വീണ്ടും ഫറവോന്‍ മോശെയെ വിളിച്ചു. 
ഫറവോന്‍ പറഞ്ഞു, “യഹോവയെ ആരാധി 
ക്കാന്‍ പൊയ്ക്കൊള്ളുക! നിങ്ങളുടെ കുട്ടിക 
ളെയും കൂട്ടിക്കൊണ്ടുപോവുക. പക്ഷേ നിങ്ങ 
ളുടെ ആടുമാടുകളെ ഇവിടെ നിര്‍ത്തുക.” 

മ്മോശെ പറഞ്ഞു, “ആടുമാടുകളെ ഞങ്ങള്‍ 
കൊണ്ടുപോകുമെന്നു മാത്രമല്ല ബലിയര്‍പ്പി 
ക്കാനാവശ്യമായ വഴിപാടുകളും ബലിമൃഗ 
ങ്ങളും നിങ്ങള്‍ ഞങ്ങള്‍ക്കു യഹോവയായ 
ദൈവത്തെ ആരാധിക്കുന്നതിനുവേണ്ടി തരിക 
യും വേണം! 2അതെ, ഞങ്ങള്‍ യഹോവയെ 
ആരാധിക്കുവാന്‍ പോകുമ്പോള്‍ ഞങ്ങളുടെ 
ദൃഗങ്ങളെയും ഞങ്ങളോടുകൂടെ കൊണ്ടു 
പോകും. ഒരു കുളമ്പുപോലും അവശേഷിക്ക 
പ്പെടുകയില്പ. ബലിമൃഗം ഏതാണെന്നുകൂടി 
ഞങ്ങള്‍ക്കറിയില്ല. ഞങ്ങള്‍ പോകുന്ന സ്ഥല 
ത്തെത്തിയിട്ടേ ഞങ്ങള്‍ക്കതറിയാനാവൂ.” 

2 യഹോവ ഫറവോനെ വീണ്ടും കഠിന ഹൃദ 
യനാക്കി. ഫറവോന്‍ അവരെ വിട്ടയചില്ല. 
28അനന്തരം ഫറവോന്‍ മോശെയോടു പറ 
ഞ്ഞു, “കടന്നു പോകൂ! നീ ഇനിയും ഇവിടെ 
രുന്നത്‌ എനിക്കിഷ്ടമല്ല! അടുത്ത തവണ 
1 ഇവിടെ എന്‍െറ മുമ്പില്‍ വന്നാല്‍ നീ 
ധിക്കപ്പെടും!” 

29അനന്തരം മോശെ ഫറവോനോടു പറ 
ഞ്ഞു, “നീ ഒരു കാര്യത്തില്‍ ശരിയാണു പറ 
ഞ്ഞത്‌. ഇനി മേലില്‍ നിന്നെ കാണാന്‍ ഞാന്‍ 
വരില്ല!” 








se 





ആദ്യജാതന്‍െറ മരണം 

അനന്തരം യഹോവ മോശെയോടു പറ 

] ഞ്ഞു, “ഞാന്‍ ഈജിപ്തിനും ഫറ 
വോനും ഒരു ദുരന്തം കൂടി അയയ്ക്കും. അതിനു 
ശേഷം അവന്‍ നിങ്ങളെ ഈജിപ്തില്‍നിന്നു 
വിടും. സത്യത്തില്‍ അവന്‍ നിങ്ങളെ തന്‍െറ 
രാജ്യം വിട്ടുപോകുവാന്‍ നിര്‍ബന്ധിക്കുക 
തന്നെ ചെയ്യും. ?യിസ്രായേലുകാര്‍ക്ക്‌ നീ ഒരു 
സന്ദേശം നല്‍കണം: “സ്ത്രീ പൂരുഷന്മാരേ, 
നിങ്ങള്‍ നിങ്ങളുടെ അയല്‍ക്കാരോടു സ്വര്‍ 
ത്തിലും വെള്ളിയിലും തീര്‍ത്ത സാധനങ്ങള്‍ 
ചോദിക്കണം. ഈജിപ്തുകാര്‍ നിങ്ങളോടു ദയ 
കാണിക്കാന്‍ യഹോവ ഇടയാക്കും. ഈജി 





പ്തുകാര്‍, പ്രതേകിച്ച്‌ ഫറവോന്‍റെ സേവ 
കര്‍ മോശെയെ ഒരു മഹാനായാണിപ്പോള്‍ 
ത്തന്നെ പരിഗണിക്കുന്നത്‌.” 

മോശെ ജനങ്ങളോടു പറഞ്ഞു, “യഹോവ 
പറയുന്നു, “ഇന്നു പാതിരാത്രിയില്‍ ഞാന്‍ 
ഈജിപ്തിലൂടെ കടന്നുപോകുകയും 5ഈജി 
പ്തിലെ രാജാവായ ഫറവോന്‍റെ സിംഹാസ 
നാവകാശിയായ മൂത്തപുത്രന്‍ മുതല്‍ ധാന്യം 
പൊടിക്കുന്ന അടിമ സ്ത്രീയുടെ ആദ്യജാതന്‍ 
വരെയുള്ള ഈജിപ്തിലെ എല്ലാ ആദ്യജാത 
ന്മാരും മരിക്കുകയും ചെയ്യും. ആദ്യജാതരായ 
മൃഗങ്ങള്‍ പോലും ചാകും. ഈജിപ്തില്‍ മുമ്പെ 
ങ്ങും ഉണ്ടാകാത്തവിധം വിലാപമുയരും. ഭാവി 
യില്‍ ഇത്ര വലിയ വിലാപം ഉണ്ടാവുകയു 
മില്ല. "എന്നാല്‍ യിസ്രായേലുകാരില്‍ ഒരുവന്‍ 
പോലും മുറിവേല്പിക്കപ്പെടില്പ- ഒരു നായ പോ 
ലും അവരുടെ നേര്‍ക്കു കുരയ്ക്കുകയില്ല. 
യിസ്രായേലുകാരില്‍ ആര്‍ക്കെങ്കിലുമോ അവ 
രുടെ മൃഗങ്ങളിലൊന്നിനെങ്കിലുമോ ഒരു മുറിവു 
മേല്‍ക്കുകയില്പ. യിസ്രായേലൂകാരെ ഈജി 
പ്തുകാരില്‍നിന്നും വ്യത്യസ്തമായാണ്‌ ഞാന്‍ 
പരിഗണിക്കുന്നതെന്ന്‌ നീ അങ്ങനെ അറിയും. 
അനന്തരം നിങ്ങളുടെ ഈജിപ്തുകാരായ മുഴു 
വന്‍ അടിമകളും എന്നെ നമിക്കുകയും ആരാധി 
ക്കുകയും ചെയ്യും. അവര്‍ പറയും, “നിന്‍െറ 
ജനതയെ മൂഴുവന്‍ കൂട്ടിക്കൊണ്ടുപോവുക.” 
അപ്പോള്‍ ഞാന്‍ ദേഷ്യത്തില്‍ ഫറവോനെ 
വിടും.” 

അപ്പോള്‍ യഹോവ മോശെയോടു പറഞ്ഞു, 
“ഫറവോന്‍ നിന്നെ ശ്രദ്ധിച്ചില്ല. എന്തെന്നോ? 
ഈജിപ്തുദേശത്തില്‍ എന്‍െറ ശക്തമായ പ്രവൃ 
ത്തികള്‍ വര്‍ദ്ധിക്കുന്നതിന്‌.” 10അതിനാലാണ്‌ 
മോശെയും അഹരോനും ഫറവോനു മുമ്പില്‍ 
ഈ അത്ഭുതങ്ങളെല്ലാം കാട്ടിയത്‌. അതുകൊ 
ണ്ടാണ്‌ യിസ്ധ്രായേലുകാരെ വിട്ടയയ്ക്കാതെ 
ഫറവോന്‍ കടുംപിടുത്തക്കാരനാകാന്‍ 
യഹോവ ഇടയാക്കിയത്‌. 














പെസഹ 

] ഈജിപ്തില്‍ത്തന്നെവെച്ച്‌ യഹോവ 

മോശെയോടും അഹരോനോടും സംസാ 
രിച്ചു. യഹോവ പറഞ്ഞു, 2“ഈ മാസം നിങ്ങ 
ള്‍ക്ക്‌ വര്‍ഷത്തിന്‍റെ ആദ്യമാസമായിരിക്കും. 
യിസ്രായേല്‍ സമൂഹത്തിനാകെയുള്ള സന്ദേ 
ശമാണിത്‌: ഈ മാസത്തിലെ പത്താം ദിവസം 
ഓരോരുത്തരും തന്‍െറ കുടുംബത്തിനുവേണ്ടി 
ഒരു ആട്ടിന്‍ കൂട്ടിയെ തെരഞ്ഞെടുക്കണം. 4ആ 
ആടിനെ തിന്നാന്‍ മതിയായത്ര ആളുകള്‍ ആ 
വീട്ടില്‍ ഇല്ലെങ്കില്‍ അയാള്‍ തന്‍െറ അയല്‍ക്കാ 
രനെക്കൂടി പങ്കൂപറ്റാന്‍ ക്ഷണിക്കണം. എല്ലാ 
വര്‍ക്കും തിന്നാന്‍ മതിയായ ആട്ടിന്‍കുട്ടിയും 
ഉണ്ടായിരിക്കണം. 5നല്ല ആരോഗ്യമുള്ള ഒരു 
വയസ്സുള്ള ആണാടിനെയാവണം തെരഞ്ഞെടു 
ക്കേണ്ടത്‌. അതൊരു ചെമ്മരിയാടോ കോലാടോ 





67 


പുറപ്പാട്‌ 11:4-12:19 


തിന്നണം. കൂടാതെ കയ്ക്കുന്ന ചീരയും പുളി 
പ്പിക്കാത്ത അപ്പവും തിന്നണം. 9ആട്ടിന്‍കുട്ടിയെ 
നിങ്ങള്‍ പച്ചയായോ വെള്ളത്തിലിട്ട്‌ വേവി 
ച്ചോ തിന്നരുത്‌. ആട്ടിന്‍കുട്ടിയെ മുഴുവനോടെ 
തീയില്‍ ചുട്ടുവേണം തിന്നാന്‍. അതിന്‍െറ 
തലയും കാലുകളും ആന്തരഭാഗങ്ങളുമെല്ലാം 
ഉണ്ടായിരിക്കെയാവണം ചുടേണ്ടത്‌. 1ഇറച്ചി 
മുഴുവന്‍ ആ രാത്രിതന്നെ തിന്നുതീര്‍ക്കണം. 
പുലര്‍ച്ചെ അല്പമെങ്കിലും മാംസം മിച്ചമുണ്ടെ 
ങ്കില്‍ അത്‌ തീ കത്തിച്ചു കളയണം. 
11“നിങ്ങള്‍ ഈ ആഹാരം കഴിക്കുമ്പോള്‍ ഒരു 
യാത്രക്കു പോകുമ്പോഴത്തെപ്പോലെ പൂര്‍ണ്ണ 
മായും വസ്ത്രങ്ങള്‍ ധരിച്ചിരിക്കണം. നിങ്ങള്‍ 
ചെരുപ്പു ധരിക്കുകയും ഈന്നുവടി കയ്യിലെടു 
ക്കുകയും ചെയ്തിരിക്കണം. തിടുക്കത്തില്‍ 
നിങ്ങള്‍ ആഹാരം കഴിക്കണം. കാരണമെന്തെ 
ന്നാല്‍ ഇത്‌ യഹോവയുടെ പെസഹയാണ്‌. 
ദൈവം തന്‍െറ ജനതയെ ഈജിപ്തില്‍നിന്നും 
മോചിപ്പിച്ച സമയം. 
12“ഇന്നു രാത്രിയില്‍ ഞാന്‍ ഈജിപ്തിലൂടെ 
കടന്നു പോവുകയും അവിടത്തെ ആദ്യജാത 
രായ മുഴുവന്‍ മനുഷ്യരെയും മൃഗങ്ങളെയും 
വധിക്കുകയും ചെയ്യും. അങ്ങനെ ഞാന്‍ ഈജി 
പ്തിലെ എല്ലാ ദേവന്മാരുടെമേലും ന്യായ 
വിധി നടത്തും. ഞാന്‍ യഹോവയാണെന്ന്‌ 
കാട്ടിക്കൊടുക്കും. 3പക്ഷേ നിങ്ങളുടെ വീടുക 
ളിന്മേലുള്ള രക്തം ഒരു പ്രത്യേക അടയാളമാ 
യിരിക്കും. ആ രക്തം കാണുമ്പോള്‍ ഞാന്‍ നിങ്ങ 
ളുടെ വസതികളെ ഒഴിവാക്കി കടന്നുപോകും. 
ഈജിപ്തുകാരെ ഞാന്‍ ദണ്ഡിപ്പിക്കുമ്പോള്‍ 
നാശകരമായ യാതൊരു പകര്‍ച്ചവ്യാധികളും 
നിങ്ങളെ ബാധിക്കുകയില്ല. 
14അതിനാല്‍ ഈ രാത്രിയെ എക്കാലവും 
നിങ്ങള്‍ ഓര്‍മ്മിക്കണം- ഇതു നിങ്ങള്‍ക്കൊരു 
വിശേഷദിവസമായിരിക്കും. നിങ്ങളുടെ പിന്‍ 
ഗാമികള്‍ ഈ ദിവസം ആചരിച്ച യഹോവയെ 
ബഹുമാനിക്കണം. 1ഏഴു ദിവസത്തേക്ക്‌ 
നിങ്ങള്‍ പുളിപ്പിക്കാത്ത അപ്പം ഭക്ഷിക്കണം. 
ഒന്നാം ദിവസം നിങ്ങള്‍ വീട്ടിലുള്ള പുളിമാവു 
മൂഴുവന്‍ മാറ്റണം. ഏഴു ദിവസത്തേക്ക്‌ ആരും 
തന്നെ പുളിപ്പുള്ള അപ്പം ഭക്ഷിക്കരുത്‌. ആരെ 
ങ്കിലും പുളിപ്പുള്ള അപ്പം ഭക്ഷിച്ചാല്‍ അവന്‍ 
യിസ്രായേലുകാരില്‍നിന്നു വേര്‍പെടുത്തപ്പെ 
ടണം. ഒന്നാം ദിവസവും ഏഴാം ദിവസവും 
നിങ്ങള്‍ വിശുദ്ധസഭ കൂടുക. ഈ ദിവസങ്ങ 
ളില്‍ നിങ്ങള്‍ ഒരു ജോലിയും ചെയ്യരുത്‌. നിങ്ങ 
ളുടെ സദ്യയ്ക്കുള്ള ആഹാരം പാകം ചെയ്യുക 
എന്ന ജോലിമാത്രം നിങ്ങള്‍ക്കു ചെയ്യാം. 17പുളി 
ല്ലാത്ത അപ്പത്തിന്‍െറ ഉത്സവം നിങ്ങള്‍ അനു 
സ്മരിച്ച്‌ ആഘോഷിക്കണം. കാരണം, ഈ 
ദിവസമാണ്‌ ഞാന്‍ നിങ്ങളെ സംഘംസംഘ 
മായി ഈജിപ്തില്‍നിന്നു മോചിപ്പിച്ചത്‌. 
അതിനാല്‍ നിങ്ങളുടെ പിന്‍ഗാമികളെല്ലാം 
ഈ ദിവസത്തെ അനുസ്മരിക്കണം. ഇത്‌ എക്കാ 





























ആകാം. 6മാസത്തിന്‍൯ന്‍െറ പതിനാലാം ദിവസം 








വരെ അതിനെ നിങ്ങള്‍ സൂക്ഷിക്കണം. അന്നു 
സന്ധ്യയ്ക്ക്‌ യിന്രായേല്‍സമൂഹം മുഴുവന്‍ 
തങ്ങളുടെ ആടുകളെ കൊല്ലണം. 7ആ മൃഗങ്ങ 
ളുടെ രക്തം നിങ്ങള്‍ ശേഖരിക്കണം. ജനങ്ങള്‍ 
ഈ ആഹാരം കഴിക്കുന്ന വീടുകളുടെ കത 
കിന്‍െറ മേല്‍പ്പടിയിലും കട്ടിളക്കാലിലും അത്‌ 
പുരട്ടണം. 

“ആ രാത്രി നിങ്ങള്‍ ആട്ടിന്‍കുട്ടിയെ 
പൊരിച്ച്‌ അതിന്‍െറ മാംസം മുഴുവനും 


ലത്തേക്കുമുള്ള നിയമമാണ്‌. 18അതിനാല്‍ ആദ്യ 
മാസത്തിന്‍െറ (നീസ്ധാന്‍) പതിനാലാം ദിവ 
സത്തെ സന്ധ്യയ്ക്കു നിങ്ങള്‍ പുളിപ്പില്ലാത്ത 
അപ്പം തിന്നാന്‍ ആരംഭിക്കണം. അതേ മാസ 
ത്തെ ഇരുപത്തൊന്നാം ദിവസത്തെ സന്ധ്യ 
വരെ നിങ്ങള്‍ ഈ അപ്പം ഭക്ഷിക്കണം. 19ഏഴു 
ദിവസത്തേക്ക്‌ നിങ്ങളുടെ വീടുകളില്‍ പുളി 
മാവ്‌ ഉണ്ടായിരിക്കാനേ പാടില്ല. ഈ സമയത്ത്‌ 
ഏതെങ്കിലും യിസ്രായേലുകാരനോ വിദേ 
ശിയോ പുളിമാവ്‌ ഭക്ഷിച്ചാല്‍ അവനെ മറ്റ്‌ 








പുറപ്പാട്‌ 12:20-48 


യിസ്രായേലുകാരില്‍നിന്ന്‌ അകറ്റി നിര്‍ത്തണം. 
20ആ സദ്യയില്‍ നിങ്ങള്‍ പുളിപ്പു ചേര്‍ത്ത്‌ 
ഒന്നും ഭക്ഷിക്കരുത്‌. നിങ്ങള്‍ എവിടെയായിരു 
ന്നാലും പുളിപ്പിച്ച അപ്പം കഴിക്കാതിരിക്കുക.” 

2അതിനാല്‍ മോശെ എല്ലാ മൂപ്പന്മാരെയും 
വിളിച്ചുകൂട്ടി. മോശെ അവരോടു പറഞ്ഞു, 
“നിങ്ങളുടെ കുടുംബങ്ങള്‍ക്കായുള്ള ആട്ടിന്‍ 
കുട്ടികളെ തെരഞ്ഞെടുക്കുക. പെസഹനാളി 
നായി അവയെ കൊല്ലുക. 22ഒരു കെട്ട്‌ 
ഈസോപ്പുതണ്ടുകളെടുത്ത്‌ ഒരു പാത്രത്തില്‍ 
നിറച്ച ആടിനന്‍െറ രക്തത്തില്‍ മുക്കുക. ആ 
രക്തം നിങ്ങളുടെ വീടിന്‍െറ കതകിന്‍െറ മുക 
ള്‍പ്പടിയിലും കട്ടിളക്കാലുകളിലും പൂശുക. 
പ്രഭാതം വരെ ആരും വീടിനു പുറത്തേക്കിറ 
ങ്ങുകയുമരുത്‌. 4ആദ്യജാതന്മാരെ വധിക്കാന്‍ 
യഹോവ ഈജിപ്തിലൂടെ പോകുമ്പോള്‍ 
അവന്‍ തുലാങ്ങളിന്മേലും കട്ടിളകളിന്മേലു 
മുള്ള രക്തം കാണും. അപ്പോള്‍ ആ വീടിനെ 
യഹോവ കടന്നുപോകുകയും, സംരക്ഷിക്കു 
കയും ചെയ്യും. നിങ്ങളുടെ വീടുകളില്‍ കയറി 
നിങ്ങളെ വധിക്കുവാന്‍ അവ൯ മരണദൂതനെ 
അനുവദിക്കുകയുമില്ല. 2ഈ കല്പന നിങ്ങള്‍ 
ഓര്‍ത്തിരിക്കണം. നിങ്ങള്‍ക്കും നിങ്ങളുടെ പിന്‍ 
ഗാമികള്‍ക്കും വേണ്ടി എന്നേക്കുമുള്ള നിയമ 
മാണിത്‌. 25യഹോവ നിങ്ങള്‍ക്കു തരുമെന്ന്‌ 
വാഗ്ദാനം ചെയ്ത ദേശത്തേക്കു പ്രവേശി 
ക്കുമ്പോള്‍ നിങ്ങളിത്‌ ആഘോഷിക്കാന്‍ ഓര്‍മ്മി 
ക്കണം. 26നമ്മളെന്തിനാണിങ്ങനെ ആഘോഷി 























68 


4യിസ്രായേലുകാര്‍ക്ക്‌ തങ്ങളുടെ അപ്പത്തില്‍ 
പുളിമാവ്‌ ചേര്‍ക്കാനുള്ള സമയം പോലും കിട്ടി 
യില്ല. അതിനാലവര്‍ കുഴച്ചമാവ്‌ പുളിക്കും 
മുമ്പുതന്നെ പാത്രത്തിലാക്കി തുണിയില്‍ കെട്ടി 
തോളിലേറ്റി കൊണ്ടുപോയി. 3$അനന്തരം 
യിസ്രായേല്‍ജനങ്ങള്‍ മോശെ പറഞ്ഞതു 
പോലെ ചെയ്തു. അവര്‍ ഈജിപ്തുകാരായ 
അയല്‍വാസികളോടു വസ്ത്രവും സ്വര്‍ണ്ണ 
ത്തിലും വെള്ളിയിലുമുണ്ടാക്കിയ സാധനങ്ങ 
ളും ആവശ്യപ്പെട്ടു. 3ഈജിപ്തുകാര്‍ യിസ്രാ 
യേലുകാരോടു ദയാപൂര്‍വ്വം പെരുമാറാന്‍ 
യഹോവ ഇടയാക്കി. അതിനാല്‍ ഈജിപ്തു 
കാര്‍ തങ്ങളുടെ സമ്പത്ത്‌ യിസ്രായേലുകാര്‍ക്കു 
നല്‍കി. 

37യിസ്രായേലുകാര്‍ റമസേസില്‍നിന്ന്‌ 
സുക്കോത്തിലേക്കു പോയി. അവര്‍ ആറു ലക്ഷ 
ത്തോളം പേരുണ്ടായിരുന്നു. കുട്ടികള്‍ കൂടാതെ 
യാണിത്‌. 34അനേകം വളര്‍ത്തു മൃഗങ്ങളും ആടു 
കളും കന്നുകാലികളും അവര്‍ക്കൊപ്പം ഉണ്ടായി 
രുന്നു. അവരോടൊത്ത്‌ വിവിധ തരം ആളുകളും 
ഉണ്ടായിരുന്നു. യിന്ധരായേലുകാര്‍ അല്ലായിരു 
ന്നുവെങ്കിലും യിസ്രായേലു കാരോടൊത്ത്‌ 
അവരും ഈജിപ്തു വിട്ടു. 39തിടുക്കത്തില്‍ 
ഈജിപ്തു വിട്ടതിനാല്‍ അവര്‍ക്ക്‌ തങ്ങളുടെ 
കുഴച്ച മാവില്‍ പുളിമാവു ചേര്‍ക്കാനുള്ള സമ 
യമില്ലായിരുന്നു. അവര്‍ തങ്ങളുടെ യാത്രയ്ക്കാ 
വശ്യമായ പ്രത്യേക ഭക്ഷണമൊന്നും പാകം 
ചെയ്തിരുന്നതുമില്ല. അതിനാല്‍ അവര്‍ക്ക്‌ 





























ക്കുന്നത്‌?” എന്നു നിങ്ങളുടെ കുട്ടികള്‍ ചോദി 
ക്കുമ്പോള്‍ 27നിങ്ങള്‍ പറയണം, “ഇത്‌ യഹോവ 
യ്ക്കുള്ള പെസഹ ബലിയാണ്‌. എന്തിനെ 
ന്നോ? ഞങ്ങള്‍ ഈജിപ്തിലായിരുന്നപ്പോള്‍ 
യഹോവ യിസ്രായേലുകാരുടെ ഭവനങ്ങളെ 
കടന്നുപോയി. യഹോവ ഈജിപ്തുകാരെ 
വധിക്കുകയും പക്ഷേ നമ്മുടെ വീടുകളിലു 
ളവരെ രക്ഷിക്കുകയും ചെയ്തു. അതിനാല്‍ 
ജനങ്ങള്‍ അവരുടെ തലകള്‍ കുമ്പിട്ട്‌ യഹോ 
വയെ ആരാധിച്ചു.” 

28യഹോവ ഈ കല്പന മോശെയ്ക്കും അഹ 
രോനും നല്‍കി. അതിനാല്‍ യിസ്രായേലുകാര്‍ 
യഹോവയുടെ കല്പനയെ അനുസരിച്ചു. 

29അന്നു പാതിരാത്രിയില്‍, ഈജിപ്തു ഭരി 
ച്ചിരുന്ന ഫറവോനന്‍െെറ മുതല്‍ തടവറയില്‍ കിട 
ന്നിരുന്ന തടവൂകാരന്‍െറവരെ സകല ആദ്യജാ 
തപുത്രന്മാരെയും യഹോവ വധിച്ചു. 34ആ 
രാത്രിയില്‍ ഈജിപ്തിലെ ഓരോ വീട്ടിലും 
ഒരാള്‍ വീതം മരണമടഞ്ഞു. ഫറവോനും തന്‍െറ 
ഉദ്യോഗസ്ഥന്മാരും സകല ഈജിപ്തുകാരും 
വളരെ ഉച്ചത്തില്‍ കരയാന്‍ തുടങ്ങി. 














യിസ്രായേലുകാര്‍ ഈജിപ്തു വിടുന്നു 

31അതിനാല്‍ ആ രാത്രി ഫറവോന്‍ മോശെ 
യെയും അഹരോനെയും വിളിച്ചുവരുത്തി. 
ഫറവോന്‍ അവരോടു പറഞ്ഞു, “വേഗം എഴു 
ന്നേറ്റ്‌ എന്‍െറയാളുകളുടെയടുത്തുനിന്നും പോ 
വുക. നിങ്ങള്‍ ആവശ്യപ്പെട്ടതുപോലെ ചെന്ന്‌ 











പുളിമാവില്ലാത്ത അപ്പം ചുടേണ്ടി വന്നു. 

4യിസ്രായേലുകാര്‍ നാനൂറ്റിമുപ്പതു വര്‍ഷ 
ക്കാലം ഈജിപ്തില്‍ താമസിച്ചു. 41നാനൂറ്റി 
മുപ്പതു വര്‍ഷം തികഞ്ഞ ദിവസം തന്നെ 
യഹോവയുടെ സൈന്യം* ഈജിപ്തുവിട്ടു. 
അതിനാല്‍ ആ രാത്രി യഹോവയുടെ പ്രവൃ 
ത്തികളെ ജനങ്ങള്‍ ഓര്‍മ്മിക്കേണ്ട ഒരു 
പ്രത്യേക രാത്രിയായി മാറി. യിസ്രായേലിലെ 
എല്ലാ ജനതയും എക്കാലവും ആ രാത്രിയെ 
അനുസ്മരിക്കും. 4്യഹോവ മോശെയോടും 
അഹരോനോടും പറഞ്ഞു, “പെസഹയുടെ 
ചട്ടങ്ങള്‍ ഇതാണ്‌: അന്യരാരും പെസഹ ഭക്ഷി 
ക്കാന്‍ പാടില്ല. പക്ഷേ ഒരാള്‍ അടിമയെ 
വാങ്ങുകയും അവന്‍ പരിച്ഛേദനക്ക്‌ വിധേ 
യനാവുകയും ചെയ്താല്‍ ആ അടിമക്ക്‌ 
പെസഹ ഭക്ഷിക്കാം. 4്പക്ഷേ നിങ്ങളുടെ 
രാജ്യത്തു താമസിക്കുകയോ ജോലി ചെയ്യാന്‍ 
വാടകക്ക്‌ എടുക്കപ്പെടുകയോ ചെയ്ത ഒരു 
ത്തന്‌ അതു ഭക്ഷിക്കാന്‍ അവകാശമില്ല. 
പെസഹ യിസ്ധരായേലുകാര്‍ക്കു വേണ്ടിയുള്ള 
താണ്‌. 








46“രോ കുടുംബവും ഒരു വീട്ടില്‍വച്ചു 
തന്നെ അതു ഭക്ഷിക്കണം. ആഹാരമൊന്നും 
വീട്ടിനു പുറത്തു കൊണ്ടുപോകാന്‍ പാടില്ല. 
കുഞ്ഞാടിന്‍റെ എല്ലുകളൊന്നും ഒടിക്കാനും 
പാടില്ല. യിസ്രായേല്‍ സമൂഹമൊന്നടങ്കം 
ഇതാചരിക്കുകയും വേണം. “നിങ്ങളോടൊപ്പം 








യഹോവയെ ആരാധിക്കുക! നിങ്ങള്‍ ചെയു 
മെന്നു പറഞ്ഞതു പോലെ തന്നെ നിങ്ങളുടെ 
മുഴുവന്‍ ആടുകളെയും കന്നുകാലികളെയും 
കൂടെകൊണ്ടുപോകൂ! എന്നെ അനുഗ്രഹിക്കുക 
യും ചെയ്യു!” 33ഈജിപ്തുജനതയും അവരോടു 
വേഗം പൊയ്ക്കൊള്ളാന്‍ പറഞ്ഞു. കാരണം, 
“നിങ്ങള്‍ പോയില്ലെങ്കില്‍ ഞങ്ങളെല്ലാം മരി 


ക്കും” എന്നാണവര്‍ പറഞ്ഞത്‌. 


യിസ്രായേലുകാരനല്ലാത്ത ഒരുവന്‍ താമസി 
ക്കുന്നുണ്ടെങ്കില്‍, അവന്‌ യഹോവയുടെ 
പെസഹ ഭക്ഷിക്കണമെന്നുണ്ടെങ്കില്‍ അവന്‍ 
പരിച്ഛേദനയേല്‍ക്കണം. അപ്പോള്‍ അവന്‍ 
യിസ്രായേലുകാരനെപ്പോലെയാവുകയും 

അവനു ഭക്ഷണത്തില്‍ പങ്കുപറ്റാനാവുകയും 
ചെയും. പക്ഷേ പരിച്ഛേദനയേല്‍ക്കാത്ത 








യഹോവയുടെ സൈന്യം യിസ്രഠയേല്‍ജനങ്ങള്‍. 


വന്‍ പെസഹാഭക്ഷണം കഴിക്കാന്‍ അനുവാദ 
മില്ല. 49എല്ലാവര്‍ക്കും ഒരേ നിയമമാണ്‌. ഒരുവന്‍ 
യിസ്രായേല്‍പാരനാണോ അതോ നിങ്ങളുടെ 
രാജ്യത്തു താമസിക്കുന്ന അന്യനാണോ എന്നൊ 
ന്നും വ്ൃത്യാസമില്ല, എല്ലാവര്‍ക്കും ഒരേ 
നിയമം.” 

ടിയഹോവ മോശെയ്ക്കും അഹരോനും നല്‍ 
കിയ കല്പന യിസ്രായേലുകാര്‍ പാലിച്ചു. 
ട1അതിനാല്‍ യഹോവ അതേ ദിവസം യിസ്ധ്രാ 
യേലുകാരെ ഈജിപ്തില്‍നിന്നും മോചിപ്പി 
ച്ചു. അവര്‍ സംഘങ്ങളായി പോയി. 


അനന്തരം യഹോവ മോശെയോടു പറ 
] ഞ്ഞു, “യിസ്രായേല്‍ സ്ത്രീകളുടെയെ 
ല്ലാം ആദ്യം പിറക്കുന്ന ആണ്‍കുട്ടി എന്‍റ 
താണ്‌, ആദ്യജാതനായ എല്ലാ മനുഷ്യക്കുട്ടിയും 
ആദ്യ ആണ്‍്മൃഗവും എന്റേതാണ്‌.” 

മോശെ ജനങ്ങളോടു പറഞ്ഞു, “ഈ 
ദിവസം ഓര്‍ക്കുക. നിങ്ങള്‍ ഈജിപ്തില്‍ അടി 
മകളായിരുന്നു. എന്നാല്‍ ഈ ദിവസം യഹോവ 
തന്‍െറ മഹാശക്തിയുപയോഗിച്ച്‌ നിങ്ങളെ 
സ്വതന്ത്രരാക്കി. നിങ്ങള്‍ പുളിപ്പിച്ച അപ്പം കഴി 
ക്കരുത്‌. ഇന്ന്‌, ആബീബു മാസത്തില്‍ നിങ്ങള്‍ 
ഈജിപ്തു വിടുകയാണ്‌. ഭയഹോവ നിങ്ങ 
ളുടെ പൂര്‍വ്വികര്‍ക്ക്‌ ഒരു പ്രത്യേക വാഗ്ദാനം 
നല്‍കി. കനാന്ൃരുടെയും ഹിതൃരുടെയും 
അമോര്യരൂടെയും ഹിവ്ൃയരുടെയും യെബുസ്യരു 
ടെയും ദേശം നിങ്ങള്‍ക്കു നല്‍കുമെന്നായിരുന്നു 
ആ വാഗ്ദാനം. യഹോവ നിങ്ങളെ പാലും 
തേനുമൊഴുകുന്ന ആ ദേശത്തേക്കു നയിച്ചു 
കഴിയുമ്പോള്‍ നിങ്ങള്‍ ഈ ദിവസത്തെ ഓര്‍ 
മ്മിക്കണം. എല്ലാ വര്‍ഷവും ആദ്യത്തെ മാസ 
ത്തിലെ ഈ ദിവസം ഒരു വിശേഷദിവസമായി 
കരുതി നിങ്ങള്‍ ആരാധന നടത്തണം. 

“ഏഴു ദിവസത്തേക്ക്‌ നിങ്ങള്‍ പുളിപ്പി 
ല്ലാത്ത അപ്പം മാത്രമേ ഭക്ഷിക്കാവൂ. ഏഴാം 
ദിവസം ഒരു മഹാസദ്യയുണ്ടായിരിക്കും. ആ 
സദ്യ യഹോവയെ ആദരിക്കാനായിരിക്കും. 
അതിനാല്‍ ഏഴു ദിവസത്തേക്ക്‌ നിങ്ങള്‍ 
പുളിച്ച മാവുകൊണ്ടുണ്ടാക്കിയ അപ്പം ഭക്ഷി 
ക്കരുത്‌. നിങ്ങളുടെ ദേശത്തൊരിടത്തും പുളി 
ദി മാവുകൊണ്ടുണ്ടാക്കിയ അപ്പം ഉണ്ടായി 

ക്കരുത്‌. ആ ദിവസം നിങ്ങള്‍ നിങ്ങളുടെ 
കുട്ടികളോടു പറയണം, “യഹോവ എന്നെ 
ഈജിപ്തില്‍നിന്നും മോചിപ്പിച്ചതിനാല്‍ ഈ 
ഉത്സവം ഞാന്‍ ആഘോഷിക്കുന്നു.” 

“നിങ്ങളുടെ കയ്യില്‍ കെട്ടിയ ഒരു ചരടു 
പോലെ നിങ്ങളെ ഈ ദിവസം അനുസ്മരി 
പ്പിക്കും. നിങ്ങളുടെ കണ്‍മുമ്പിലുള്ള അടയാളം 
പോലെയായിരിക്കും അത്‌.* യഹോവയുടെ 
ഉപദേശങ്ങളെ ഈ ദിവസം നിങ്ങളെ ഓര്‍ 
മ്മിപ്പിക്കും. നിങ്ങളെ ഈജിപ്തില്‍നിന്നും മോ 
ചിപ്പിച്ചു കൊണ്ടുവരാന്‍ യഹോവ തന്‍െറ 
മഹാശക്തി ഉപയോഗിച്ചത്‌ ഓര്‍മ്മിക്കാന്‍ ഇതു 
നിങ്ങളെ സഹായിക്കും. 14അതിനാല്‍ എല്ലാ 
വര്‍ഷവും ശരിയായ സമയത്ത്‌ ഈ ദിവസം 
അനുസ്മരിക്കുക. 














നിങ്ങളുടെ ... അത്‌ “നിന്‍െറ കൈയിലൊരടയാ 
ളവും നിന്‍െറ കണ്ണുകള്‍ക്കിടയിലൊരു ഓര്‍മ്മക്കു 
റിയും” എന്നു വാച്യാര്‍ത്ഥം. തനിക്കുള്ള ദൈവത്തി 
നെറ നിയമം അവനെ ഒഓര്‍മ്മിപ്പിക്കുന്നതിന്‌ ഒരു 
യെഹൂദന്‍ കയ്യിലും നെറ്റിയിലും കെട്ടിയിരുന്ന ഒരു 
വിശിഷ്ട വസ്തുവാകാമിതു സൂചിപ്പിക്കുന്നത്‌. 





69 


പുറപ്പാട്‌ 12:49-13:19 


1“യഹോവ നിങ്ങള്‍ക്കു വാഗ്ദാനം നല്‍ 
കിയ ദേശത്തേക്കു നിങ്ങളെ നയിക്കും. കനാന്യ 
രാണ്‌ ഇപ്പോള്‍ അവിടെ വസിക്കുന്നത്‌. 
എന്നാല്‍ ഈ സ്ഥലം നിങ്ങള്‍ക്കു നല്‍കുമെന്ന്‌ 
ദൈവം നിങ്ങളുടെ പൂര്‍വ്വികര്‍ക്ക്‌ വാഗ്ദാനം 
ചെയ്തതാണ്‌. ദൈവം നിങ്ങള്‍ക്ക്‌ ഈ ദേശം 
നല്‍കിയതിനു ശേഷം, 2ഓരോ ആദ്യജാത 
നെയും നിങ്ങള്‍ യഹോവയ്ക്കു സമര്‍പ്പിക്കണ 
മെന്ന്‌ ഓര്‍മ്മിക്കുക. മൃഗങ്ങളിലെ ആദ്യജാത 
നെയും യഹോവയ്ക്കു സമര്‍പ്പിക്കണം. 
13എന്നാല്‍ കഴുതകളുടെ ആദ്യജാതന്മാരെ 
യഹോവയില്‍ നിന്നും മടക്കിവാങ്ങാം. ഒരാട്ടിന്‍ 
കൂട്ടിയെ പകരം നല്‍കി മടക്കി വാങ്ങാം. കഴുത 
ക്കുട്ടിയെ യഹോവയില്‍നിന്നും വാങ്ങാന്‍ താല്പ 
രൃമില്ലെങ്കില്‍ നിങ്ങളതിനെ കൊല്ലുക. അതി 
നെറ കഴുത്തു ഒടിച്ച്‌ അതിനെ ബലിയര്‍പ്പി 
ക്കണം. ആദ്യജാതരായ എല്ലാ ആണ്‍കുട്ടികളെ 
യും യഹോവയില്‍നിന്നും തിരികെ വാങ്ങണം. 

14ഭാവിയില്‍, ഇതെന്തിനാണെന്ന്‌ കുട്ടികള്‍ 
ചോദിച്ചേക്കാം. “എന്താണിതിന്‍െറയെല്ലാ 
മര്‍ത്ഥം?” എന്നാണവര്‍ ചോദിക്കുക. അപ്പോള്‍ 
നിങ്ങള്‍ ഇങ്ങനെ മറുപടി പറയണം, “ഞങ്ങളെ 
തന്‍റെ മഹാശക്തിയാല്‍ യഹോവ ഈജി 
പ്തില്‍നിന്നും മോചിപ്പിച്ചു. ഞങ്ങള്‍ അവിടെ 
അടിമകളായിരുന്നു. പക്ഷേ യഹോവ ഞങ്ങളെ 
അവിടെനിന്നു മോചിപ്പിച്ച്‌ ഇവിടെ എത്തി 

ച്ചു. ഇനജിപ്തിലെ ഫറവോന്‍ കഠിനഹൃദയ 
നായിരുന്നു. ഞങ്ങളെ വിട്ടയയ്ക്കാന്‍ അവന്‍ 
മടിച്ചു. പക്ഷേ യഹോവ അവിടുത്തെ എല്ലാ 
മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദ്യജാതരെ 
വധിച്ചു. അക്കാരണത്താലാണ്‌ ഞാന്‍ ആദ്യ 
ജാതരായ എല്ലാ ആണ്‍മൃഗത്തെയും യഹോ 
വയ്ക്കു നല്‍കുന്നത്‌. അതിനാലാണ്‌ ഞാന്‍ 
യഹോവയില്‍നിന്നും എന്‍െറ ഓരോ ആദ്യ 
ജാതപുത്രന്മാരെയും മടക്കിവാങ്ങുന്നത്‌.” 1അത്‌ 
നിങ്ങളുടെ കയ്യിലെ ചരടുപോലെയും നിങ്ങ 
ളുടെ തിരുനെറ്റിയിലെ അടയാളം പോലെയുമാ 
കുന്നു. യഹോവ തന്റെ മഹാശക്തിയാല്‍ 
നമ്മെ ഈജിപ്തില്‍നിന്നും കൊണ്ടുവന്ന 
തിനെ അനുസ്മരിക്കാന്‍ അതു നിങ്ങളെ സഹാ 
യിക്കും.” 




















ഈജിപ്തില്‍നിന്നുള്ള യാത്ര 

17ഫറവോന്‍ ജനത്തെ വിട്ടയച്ചു. ഫെലി 
സ്ത്ൃരുടെ ദേശത്തുകൂടിയുള്ള വഴിയെ പോകു 
വാന്‍ യഹോവ ജനത്തെ അനുവദിച്ചില്ല. കട 
ലോരത്തുകൂടിയുള്ള ആ വഴി എളുപ്പമുള്ളതാ 
യിരുന്നുവെങ്കിലും യഹോവ പറഞ്ഞു, “ജന 
ങ്ങള്‍ അതിലെ പോയാല്‍ അവര്‍ക്കു യുദ്ധം 
ചെയ്യേണ്ടിവരും. എന്നിട്ടവര്‍ക്ക്‌ മനസ്സുമാറ്റി 
ഈജിപ്തിലേക്കു മടങ്ങേണ്ടിവരും.” 18അതി 
നാല്‍ യഹോവ അവരെ മറ്റൊരു വഴിക്കുകൂടി 
നയിച്ചു. അവന്‍ അവരെ ചെങ്കടല്‍ത്തീരത്തു 
കൂടി മരുഭൂമിയിലേക്കു നയിച്ചു. ഈജിപ്തു 
വിട്ടപ്പോള്‍ യിസ്രായേലുകാര്‍ യുദ്ധസന്നദ്ധ 
രായിരുന്നു. 














യോസേഫ്‌ ജന്മഭൂമിയിലേക്ക്‌ 
1മോശെ യോസേഫിന്‍ററ അസ്ഥികളും 
കൂട്‌ യെടുത്തു. (യോസേഫ്‌ മരിക്കുന്നതിനു 
മുമ്പ്‌ യിസ്രായേലിന്‍െറ പൂത്രന്മാരെക്കൊണ്ട്‌ 
തനിക്കുവേണ്ടി ഒരു പ്രതിജ്ഞയെടുപ്പിച്ചി 
രുന്നു. യോസേഫു പറഞ്ഞു, “ദൈവം നിങ്ങളെ 
രക്ഷിക്കുമ്പോള്‍ എന്‍റ അസ്ഥികള്‍കൂടി 


പുറപ്പാട്‌ 13:20-14:25 


ഈജിപ്തില്‍നിന്നും കൊണ്ടുപോകണമെന്ന 
കാര്യം ഓര്‍മ്മിക്കുക.) 


യഹോവ തന്‍െറ ജനതയെ നയിക്കുന്നു 
മിയിസ്രായേല്‍ ജനത സൂക്കോത്തില്‍നിന്നും 
തിരിച്ച്‌ ഏഥാമില്‍ താവളമടിച്ചു. മരുഭൂമിക്കടു 
ത്തുള്ള ഒരു സ്ഥലമായിരുന്നു ഏഥാം. 
യഹോവ വഴികാട്ടി. പകല്‍ ജനങ്ങളെ നയി 
ക്കാന്‍ യഹോവ ഒരു ഉയരമേറിയ മേഘ 
സ്തംഭവും രാത്രിയില്‍ ഉയര്‍ന്ന ഒരു അഗ്നി 
സ്തംഭവും ഉപയോഗിച്ചു. രാത്രിയിലും യാത്ര 
ചെയ്യാന്‍ പാകത്തിന്‌ അഗ്നിസ്തംഭം വെളി 
ച്ചം പകര്‍ന്നു. 2പകല്‍ സമയത്ത്‌ മേഘസ്തം 
ഭവും രാത്രിയില്‍ അഗ്നിസ്തംഭവും അവരോ 
ടൊത്തുണ്ടായിരുന്നു. 
അനന്തരം യഹോവ മോശെയോടു പറ 
] ഞ്ഞു, 2“ആളുകളോടു പീഹഹീരോത്തി 
ലേക്കു മടങ്ങിപ്പോകാന്‍ പറയുക. മിഗ്ദ്ദോ 
ലിനും ചെങ്കടലിനും മദ്ധ്യേ ബാല്‍സെഫോന 
ടുത്ത്‌ രാത്രി കഴിച്ചുകൂട്ടാന്‍ അവരോടു പറ 
യുക. 3യിസ്രായേല്‍ജനത മരുഭൂമിയില്‍ കൂടു 
ങ്ങിപ്പോയി എന്നു ഫറവോന്‍ കരുതും. അവ 
ര്‍ക്കു പോകാനൊരിടമില്ലെന്നും ഫറവോന്‍ 
കരുതും. ഞാന്‍ ഫറവോനെ ധീരനാക്കും. 
അവന്‍ നിങ്ങളെ പിന്തുടരും. പക്ഷേ ഫറവോ 
നെയും സൈന്യത്തെയും ഞാന്‍ തോല്ലിക്കും. 
അതെന്നെ മഹത്വപ്പെടുത്തും. അപ്പോള്‍ 
ഞാനാണു യഹോവയെന്ന്‌ ഈജിപ്തുകാര്‍ 
അറിയും.” യിസ്രായേല്‍ജനത ദൈവത്തെ 
അനുസരിച്ചും അവന്‍ അവരോടു പറഞ്ഞത്‌ 
അവര്‍ അനുസരിച്ചു. 











ഫറവോന്‍ യിസ്രായേലുകാരെ പിന്തുടരുന്നു 
ടയിസ്രായേൽജനത രക്ഷപ്പെട്ടുവെന്ന്‌ ഫറ 
വോന്‍ കേട്ടു. അതു കേട്ടപ്പോള്‍ അവന്‍െറയും 
സേവകന്മാരുടെയും മനസ്സു മാറി. ഫറവോന്‍ 
പറഞ്ഞു, “നമ്മളെന്തിനാണ്‌ യിസ്രായേല്‍ ജന 
തയെ പോകാന്‍ അനുവദിച്ചത്‌? ഇപ്പോള്‍ 
നമുക്ക്‌ നമ്മുടെ അടിമകളെ നഷ്ടമായിരി 
ക്കുന്നു!” 
അതിനാല്‍ ഫറവോന്‍ തന്‍െറ രഥം തയ്യാറാ 
ക്കി തന്‍െറയാളുകളെയും കൂടെക്കൂട്ടി. തന്‍െറ 
മറ്റെല്ലാ രഥങ്ങളും അറുന്നൂറ്‌ മികച്ച പടയാളി 
കളെയും ഫറവോന്‍ ഒരുക്കി. ഓരോ രഥത്തിനും 
ഓരോ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. &യിനസ്ധ്രാ 
യേലിലെ ജനത വിജയത്തില്‍ കൈയുയര്‍ത്തി 
പോവുകയായിരുന്നു. എന്നാല്‍ യഹോവ 
ഈജിപ്തുരാജാവായ ഫറവോനെ ധീരനാക്കി 
ത്തീര്‍ത്തു. ഫറവോന്‍ യിസ്രരായേല്‍ജനതയെ 
പിന്തുടരുകയും ചെയ്തു. 
ഈജിപ്തുപട്ടാളത്തിന്‌ അനേകം കൂതി 
രപ്പടയാളികളും രഥങ്ങളുമുണ്ടായിരുന്നു. ബാല്‍ 
സെഫോനു കിഴക്ക്‌ ചെങ്കടലിനടുത്ത്‌ പീഹ 
ഹീരോത്തില്‍ താവളമടിച്ചിരുന്ന യിസ്രായേല്‍ 
ജനതയെ അവര്‍ പിന്തുടര്‍ന്നു പിടിച്ചു. 
10ഫറവോനും സൈന്യവും തങ്ങളെ സമീപി 
ക്കുന്നത്‌ യിസ്രായേല്‍ജനത കണ്ടു. അവര്‍ ഭയ 
പ്ലെ; അവര്‍ സഹായത്തിനു യഹോവയെ 
വിളിച്ചുകരഞ്ഞു. 1ജനം മോശെയോടു പറ 
ഞ്ഞു, “നീ എന്തിന്‌ ഞങ്ങളെ ഈജിപ്തില്‍ 
നിന്നു കൊണ്ടുവന്നു? ഞങ്ങളെ മരിക്കാന്‍ ഈ 
മരുഭൂമിയിലേക്ക്‌ എന്തിനു കൊണ്ടുവന്നു? 
ഈജിപ്തില്‍ ഞങ്ങള്‍ സമാധാനത്തോടെ 
മരിച്ചുകൊള്ളാമായിരുന്നു. അവിടെ ധാരാളം 





70 


ശ്മശാനങ്ങളുമുണ്ടായിരുന്നു. 1ഇങ്ങനെയൊ 
ക്കെയുണ്ടാകുമെന്ന്‌ ഞങ്ങള്‍ നിന്നോടു പറ 
ഞ്ഞതാണ്‌! ഈജിപ്തില്‍വച്ചു ഞങ്ങള്‍ പറ 
ഞ്ഞു, “ഞങ്ങളെപ്പറ്റി ഓര്‍ത്ത്‌ വ്യാകുലപ്പെ 
ടേണ്ട. ഞങ്ങളിവിടെ തങ്ങി ഈജിപ്തുകാര്‍ക്കു 
വേണ്ടി വേല ചെയ്യട്ടെ.” ഇവിടെ ഈ മരുഭൂമി 
യില്‍ കിടന്നു ചാകുന്നതിലും ഭേദം അവിടെ 
അവരുടെ അടിമകളായിരിക്കുകയായിരുന്നു.” 

പക്ഷേ മോശെ മറുപടി പറഞ്ഞു, “ഭയ 
പ്പെടാതിരിക്കൂ! ഓടിപ്പോകാതിരിക്കൂ! ഇവിടെ 
നിന്ന്‌ യഹോവ നിങ്ങളെ ഇന്നു രക്ഷിക്കുന്നതു 
കാണുക. നിങ്ങളിനിയും ഈജിപ്തുകാരെ 
കാണുകയില്ല! 14ശാന്തരായിരിക്കുകയല്പാതെ 
നിങ്ങള്‍ മറ്റൊന്നും ചെയ്യേണ്ടതുമില്പ. യഹോവ 
നിങ്ങള്‍ക്കുവേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും.” 

15യഹോവ മോശെയോടു പറഞ്ഞു, “നിങ്ങ 
ളെന്തിനാണിനിയും എന്നോടു വിലപിക്കുന്ന 
ത്‌? നീങ്ങാനാരംഭിക്കാന്‍ യിസ്രായേല്‍ ജനത 
യോടു പറയുക. 1നിന്‍െറ ഉനന്നുവടി ചെങ്കട 
ലിനുമേല്‍ ഉയര്‍ത്തുക. കടല്‍ രണ്ടായി പിളരും. 
അപ്പോള്‍ യിസ്രായേലുകാര്‍ക്ക്‌ ഉണങ്ങിയ 
നിലത്തുകൂടി നടന്നു പോകാന്‍ കഴിയും. 
17ഈജിപ്തുകാരെ ഞാന്‍ ധീരരാക്കിയതിനാല്‍ 
അവര്‍ നിങ്ങളെ പിന്തുടരും. പക്ഷേ ഞാ൯ 
ഫറവോനെക്കാള്‍ ശക്തനാണെന്നും അവന്‍െറ 
കൂതിരകളെക്കാളും രഥങ്ങളെക്കാളും ശക്തനാ 
ണെന്നും നിങ്ങള്‍ക്കു കാണിച്ചു തരും. 
18അപ്പോള്‍ ഞാനാണ്‌ യഹോവയെന്ന്‌ ഈജി 
പ്തുകാര്‍ അറിയും. ഞാന്‍ ഫറവോനെയും 
അവന്‍െറ കുതിരപ്പടയാളികളെയും രഥങ്ങളെ 
യും തോല്ലിക്കുമ്പോള്‍ അവര്‍ എന്നെ 
ആദരിക്കും.” 














ഈജിപ്തുസൈന്യത്തെ യഹോവ 
തോല്ലിക്കുന്നു 

19യഹോവയുടെ ദൂതന്‍ ജനങ്ങളുടെ പിന്നി 
ലേക്കു പോയി. (യഹോവയുടെ ദൂതന്‍ ജന 
ങ്ങളെ നയിച്ചുകൊണ്ട്‌ സാധാരണ അവരുടെ 
മുമ്പില്‍ നില്‍ക്കുകയാണ്‌ പതിവ്‌.) അതിനാല്‍ 
ഉയരം കൂടിയ മേഘസ്തംഭവും ജനങ്ങളുടെ 
മുമ്പില്‍നിന്ന്‌ അവരുടെ പിന്നിലേക്കു പോയി. 
20അങ്ങനെ മേഘം ഈജിപ്തുകാര്‍ക്കും യിസ്ധ്രാ 
യേലുകാര്‍ക്കുമിടയില്‍ നിലയുറപ്പിച്ചു. യിസ്രാ 
യേലൂകാര്‍ക്കു പ്രകാശം കിട്ടിയിരുന്നു. ഈജി 
പ്തുകാര്‍ക്കാകട്ടെ ഇരുട്ടുമായിരുന്നു. അതി 
നാല്‍ ആ രാത്രിയില്‍ ഈജിപ്തുകാര്‍ യിസ്രാ 
യേലുകാരോട്‌ അടുത്തില്ല. 

മ്മോശെ തന്‍െറ കൈകള്‍ ചെങ്കടലിനു 
മീതെ ഉയര്‍ത്തിയപ്പോള്‍ യഹോവ കിഴക്കു 
നിന്നും അതിശക്തമായൊരു കാറ്റ്‌ അടിപ്പിച്ചു. 
കാറ്റ്‌ രാത്രി മുഴുവനും വീശി. സമുദ്രം പിള 
ര്‍ന്ന്‌ കര തെളിഞ്ഞു. 22യിസ്രായേല്‍ ജനത 
തെളിഞ്ഞു കിട്ടിയ കരയിലൂടെ നടന്നുപോയി. 
അവരുടെ ഇടതും വലതും വശങ്ങളില്‍ വെള്ളം 
വലിയൊരു മതില്‍ പോലെ നിലകൊണ്ടു. 
23അപ്പോള്‍ ഫറവോനന്‍െറ രഥങ്ങളും കുതിരപ്പ 
ടയും അവരെ കടലിലേക്കു പിന്തുടര്‍ന്നു. 
24അന്ന്‌ അതിരാവിലെ യഹോവ മേഘസ്തംഭ 
ത്തിനും അഗ്നി സ്തംഭത്തിനും മുകളില്‍നിന്ന്‌ 
ഈജിപ്തുസൈന്യത്തെ നോക്കി. യഹോവ 
അവരെയെല്ലാം ആക്രമിച്ചു കീഴടക്കി. 

മ്രഥങ്ങളുടെ ചക്രങ്ങള്‍ തടസ്സപ്പെട്ടു. 
അവയെ നിയന്ത്രിച്ചു കൊണ്ടുപോകാന്‍ കഴി 
യാതെയായി. ഈജിപ്തുകാര്‍ നിലവിളിച്ചു, 














“നമുക്കിവിടെനിന്നും ഓടിപ്പോകാം. യഹോവ 
യാണ്‌ നമുക്കെതിരെ പോരാടുന്നത്‌. യഹോവ 
യിസ്രായേല്‍ജനതയ്ക്കു വേണ്ടി യുദ്ധം 
ചെയ്യുന്നു!” 

2%അപ്വോള്‍ യഹോവ മോശെയോടു പറ 
ഞ്ഞു, “നിന്‍റെ കൈ കടലിനു മീതെ ഉയര്‍ 
ത്തുക. ഈജിപ്തുകാരുടെ രഥങ്ങളുടെയും 
കുതിരപ്പടയുടെയും മേല്‍ വെള്ളം വന്നു 
വീഴട്ടെ.” 

2 അതിനാല്‍ നേരം പുലരുന്നതിനല്പം മുമ്പു 
മോശെ തന്‍െറ കൈ കടലിനു മീതെ ഉയര്‍ത്തി. 
വെള്ളം സാധാരണ നിലയിലേക്കു തള്ളിവന്നു. 
ഈജിപ്തുകാര്‍ വെള്ളത്തില്‍നിന്നും രക്ഷപ്പെ 
ടാന്‍ പാഞ്ഞു. പക്ഷേ യഹോവ അവരെ കട 
ലില്‍ ഒഴുക്കിക്കളഞ്ഞു. വെള്ളം സാധാരണ 
നിലയിലേക്കു വന്ന്‌ രഥങ്ങളെയും കുതിരപ്പട 
യേയും മൂടി. യിസ്രായേല്‍ജനതയെ പിന്തുട 
രുകയായിരുന്ന ഫറവോനന്‍െറ സേന നശിപ്പി 
ക്കപ്പെട്ടു. ഒരാള്‍പോലും രക്ഷപ്പെട്ടില്ല! 

23യിസ്രായേലുകാരാകട്ടെ ഉണങ്ങിയ നില 
ത്തുകൂടി സമുദ്രം കടക്കുകയും ചെയ്തു. വെള്ളം 
അവരുടെ ഇരുവശങ്ങളിലും മതില്‍പോലെ 
നിന്നു. 30അങ്ങനെ അന്ന്‌ യഹോവ യിസ്രായേ 
ലുകാരെ ഈജിപ്തുകാരില്‍നിന്നും രക്ഷിച്ചു. 
പിന്നീട്‌ ഈജിപ്തുകാരുടെ മൃതദേഹങ്ങള്‍ 
ചെങ്കടല്‍തീരത്ത്‌ അടിയുന്നത്‌ യിസ്രായേലു 
കാര്‍ കാണുകയും ചെയ്തു. യഹോവ ഈജി 
പ്തുകാരെ തോല്ലിച്ചപ്പോള്‍ യിസന്രായേലുകാര്‍ 
അവന്‍െറ മഹാശക്തി കണ്ടു. അതിനാല്‍ ജന 
ങ്ങള്‍ യഹോവയെ ഭയക്കുകയും ആദരിക്കു 
കയും ചെയ്തു. അവര്‍ യഹോവയിലും 
അവന്‍െറ ഭൃുത്യനായ മോശെയിലും വിശ്വാസ 


മര്‍പ്പിച്ചു. 

അനന്തരം മോശെയും യിസ്രായേല്‍ 
15 ജനതയും ഈ ഗാനം പാടി യഹോവയെ 
സ്തുതിച്ചു: 

“ഞാന്‍ യഹോവയെ പാടി സ്തുതിക്കും, 
അവന്‍ മഹാകൃത്യങ്ങള്‍ ചെയ്തു. കൂതിര 
യെയും കുതിരക്കാരനെയും അവന്‍ കടലിലെ 
റിഞ്ഞു. 

യഹോവയാണ്‌ എന്‍െറ കരുത്ത്‌. എന്നെ 
രക്ഷിക്കുന്ന അവനു ഞാന്‍ സ്തുതിയുടെ 
ഗാനങ്ങള്‍ പാടുന്നു. എന്‍െറ പൂര്‍വ്വികരുടെ 
ദൈവമായ യഹോവയെ ഞാന്‍ മഹത്വപ്പെടു 
ത്തുന്നു. 

യഹോവയൊരു വലിയ പടയാളി. യഹോ 
വയെന്നാണവനന്‍െറ പേര്‍. 

4ഫറവോന്‍െറ രഥങ്ങളെയും പട്ടാളക്കാരെ 
യും അവന്‍ കടലിലെറിഞ്ഞു. ഫറവോന്‍റെ 
മികച്ച പടയാളികള്‍ ചെങ്കടലിലൊഴുകി 
പ്പോയി. 

ആഴത്തിലുള്ള വെള്ളം അവരെ മൂടി. അവര്‍ 
പാറക്കല്പുകള്‍പോലെ അടിത്തട്ടിലേക്കു താഴു 
കയും ചെയ്തു. 

നിന്‍െറ വലതുകൈയുടെ കരുത്ത്‌ അത്ഭു 
തകരം. യഹോവേ, നിന്‍െറ വലതുകൈയാണ്‌ 
ശത്രുവിനെ ചിതറിച്ചത്‌. 

നിന്‍െറ മഹാപ്രഭാവം നിനക്കെതിരെ നിന്ന 
വരെ തകര്‍ത്തു. നിന്‍െറ കോപം അവരെ 
വയ്ക്കോലിനെ തീയെന്നപോലെ നശിപ്പിച്ചു. 

കോപത്തോടെ നീ അയച്ച കാറ്റിനാല്‍ 
ജലം ഉയര്‍ന്നുപൊങ്ങി. ഒഴുകുന്ന വെള്ളം കട്ടി 














മോശെയുടെ ഗാനം 














71 


പുറപ്പാട്‌ 14:26-15:25 


യുള്ള ഭിത്തിയായി. സമുദ്രം അതിന്‍െറ അഗാ 
ധഭാഗങ്ങളില്‍ ഉറപ്പുള്ളതായി. 

ശത്രു പറഞ്ഞു, “ഞാനവരെ പിന്തുടര്‍ന്നു 
പിടിക്കും. ഞാനവരെ കൊള്ളയടിക്കും, ഞാന 
വരെ വാളുകൊണ്ടെടുക്കും. എല്ലാം ഞാന്‍ 
എനിക്കായി എടുക്കും! 

1പക്ഷേ നീ അവരെ ഉനതി. സമുദ്രം അവരെ 
മൂടുകയും ചെയ്തു. ആഴക്കടലില്‍ ഈയക്കട്ട 
പോലെ അവര്‍ മുങ്ങിത്താണു. 

11യഹോവയ്യെപ്പോലെ ഏതെങ്കിലും വേറെ 
ദൈവങ്ങളുണ്ടോ? ഇല്ല! നിന്നെപ്പോലെ മറ്റു 
ദൈവങ്ങളില്പ- അത്ഭുതകരമായ വിശുദ്ധി 
യാണു നിനക്ക്‌! നീ അത്ഭുതകരമായ ശക്തി 
യുള്ളവന്‍! മഹാത്ഭുതങ്ങള്‍ നീ ചെയ്യുന്നു! 

2വലതുകരമുയര്‍ത്തി നിനക്കു ലോകത്തെ 
നശിപ്പിക്കാന്‍ കഴിയുന്നു. 

പക്ഷേ നീ രക്ഷിച്ചവരെ നിന്‍െറ ദയ 
കൊണ്ടു നയിക്കുന്നു. നിന്‍െറ കരുത്താല്‍ നീ 
അവരെ നിന്‍െറ വിശുദ്ധവും സന്തോഷദായ 
കവുമായ നാട്ടിലേക്കു നയിക്കുന്നു. 

1മതറ്റു രാജ്യങ്ങളും ഈ കഥകേള്‍ക്കും. അവര്‍ 
ഭയപ്പെടും. ഫെലിസ്ത്യര്‍ ഭയന്നു വിറയ്ക്കും. 

15എദോമിലെ നേതാക്കള്‍ ഭയന്നു വിറയ്ക്കും. 
മോവാബിലെ നേതാക്കള്‍ ഭയന്നു വിറയ്ക്കും. 
കനാന്‍൯ദേശക്കാര്‍ക്ക്‌ ധൈര്യം നഷ്‌ടപ്പെടും. 

16നിന്‍െറ കരുത്തു കാണുമ്പോള്‍ ആ ജന 
ങ്ങളില്‍ ഭയം നിറയും. യഹോവയുടെ ജനത 
കടന്നുപോകുംവരെ, നീ വീണ്ടെടുത്ത ജനം 
കടന്നുപോകും വരെ, അവര്‍ ഒരു പാറ പോലെ 
നിശബ്ദമായിരിക്കും. 

17യഹോവേ, നിന്‍െറ ജനതയെ നീ നിന്‍െറ 
മലയിലേക്കു നയിക്കും. നിന്‍െറ സിംഹാസന 
ത്തിനായി നീ ഒരുക്കിയ ദേശത്തു വസിക്കാന്‍ 
നീ അവരെ അനുവദിക്കും. യജമാനനേ, നീ 
നിന്‍െറ ദേവാലയം പണിയും! 

18തഹോവ എന്നെന്നും ഭരിക്കും!” 

19അതെ യഥാര്‍ത്ഥത്തില്‍ അതു സംഭവിച്ചു! 
ഫറവോനന്‍െറ കുതിരകളും കുതിരക്കാരും രഥ 
ങ്ങളും കടലിലേക്കു പോയി. ആഴങ്ങളിലെ 
സമുദ്രജലം കൊണ്ടുവന്ന്‌ യഹോവ അവരെ 
മൂടി. പക്ഷേ യിസ്രായേല്‍ജനത കരയിലൂടെ 
ആ കടല്‍ കടന്നു. 

27അഹരോന്‍െറ സഹോദരിയും പ്രവാചക 
യുമായ മിര്യാം ഒരു തംബുരു എടുത്തു. മിര്യാമും 
സ്ത്രീകളും പാടാനും ആടാനും തുടങ്ങി. 
മിര്യാം ഈ വാക്കുകള്‍ പാടി, 

21“തഹത്വമാര്‍ന്ന വിജയത്തിനായി യഹോവ 
യ്ക്ക്‌ പാടുവിന്‍. അവന്‍ കുതിരയേയും കുതിര 
ക്കാരനെയും കടലിലേക്കെറിഞ്ഞു...” 

മമോശെ യിസ്രായേല്‍ജനതയെ ചെങ്കട 
ലില്‍നിന്ന്‌ ദൂരേക്കു നയിച്ച്‌ ശൂര്‍മരുഭൂമിയില്‍ 
എത്തിച്ചു. മൂന്നു ദിവസങ്ങളോളം അവര്‍ മരു 
ഭൂമിയിലൂടെ സഞ്ചരിച്ചു. അവര്‍ക്ക്‌ വെള്ളം 
കണ്ടെത്താനായില്ല. 

തുന്നു ദിവസങ്ങള്‍ക്കുശേഷം അവര്‍ മാറ 
യില്‍ എത്തി. അവിടെ വെള്ളമുണ്ടായിരുന്നെ 
ങ്കിലും അത്‌ കയ്പുമൂലം കുടിക്കാന്‍ കൊള്ളി 
ല്ലായിരുന്നു. (ആ സ്ഥലത്തിന്‌ മാറാ എന്നു 
പേരിട്ടതും അതിനാലാണ്‌.) 

4ജനങ്ങള്‍ മോശെയോടു പരാതിപ്പെട്ടു. 
അവര്‍ ചോദിച്ചു, “ഞങ്ങളിനി എന്തു കൂടി 
ക്കും?” 

25മോശെ യഹോവയെ വിളിച്ചു, അതിനാല്‍ 
യഹോവ അവനെ ഒരു മരം കാണിച്ചു. മോശെ 























പുറപ്പാട്‌ 15:26-16:21 


അതു വെള്ളത്തിലിട്ടപ്പോള്‍ വെള്ളം അവര്‍ക്കു 
കുടിക്കാന്‍ പാകത്തിന്‌ നല്ലതായിത്തീര്‍ന്നു. 

അവിടെവച്ച്‌ യഹോവ ജനത്തിന്‌ ഒരു 
നിയമം നല്‍കി. അവന്‍ അവരുടെ വിശ്വാ 
സത്തെ പരീക്ഷിക്കുകയും ചെയ്തു. 
2യേഹോവ പറഞ്ഞു, “നിങ്ങളുടെ ദൈവമായ 
യഹോവയെ നിങ്ങള്‍ അനുസരിക്കണം. അവന്‍ 
ശരിയെന്നു പറയുന്ന കാര്യങ്ങള്‍ നിങ്ങള്‍ 
ചെയ്യണം. യഹോവയുടെ എല്ലാ കല്പനകളും 
നിയമങ്ങളും അനുസരിക്കുകയാണെങ്കില്‍ 
നിങ്ങള്‍ക്ക്‌ ഈജിപ്തുകാരെപ്പോലെ വ്യാധി 
കള്‍ വരികയില്ല. യഹോവയായ ഞാന്‍, ഈജി 
പ്തുകാര്‍ക്കു നല്‍കിയ രോഗങ്ങളൊന്നും നിങ്ങ 
ള്‍ക്കു തരില്ല. ഞാനാകുന്നു യഹോവ. നിങ്ങ 
ള്‍ക്കു സരഖ്യം തരുന്നവന്‍ ഞാനാകുന്നു.” 

27അനന്തരം ജനങ്ങള്‍ ഏലീമിലേക്കു പോയി. 
ഏലീമില്‍ പന്ത്രണ്ടു നീരുറവകളും എഴുപത്‌ 
ഈന്തപ്പനകളുമുണ്ട്‌. അതിനാല്‍ ജനങ്ങള്‍ ആ 
ജലത്തിനു സമീപം താവളമടിച്ചു. 








തുടര്‍ന്ന്‌ യിസ്രായേലുകാര്‍ ഏലീമില്‍ 

] നിന്നും പുറപ്പെട്ട്‌ ഏലീമിനും സീനാ 
യ്ക്കുമിടയ്ക്കുള്ള സീനായി മരുഭൂമിയിലെത്തി. 
ഈജിപ്തു വിട്ടതിന്റെ രണ്ടാം മാസത്തിലെ 
പതിനഞ്ചാം തീയതിയാണവര്‍ ആ സ്ഥലത്തെ 
ത്തിയത്‌. 2അപ്പോള്‍ യിസ്രായേലുകാര്‍ വീണ്ടും 
പരാതിപ്പെടാന്‍ തുടങ്ങി. അവര്‍ മരുഭൂമിയില്‍ 
മോശെയോടും അഹരോനോടും പരാതിപ്പെട്ടു. 
ജനങ്ങള്‍ പറഞ്ഞു, “യഹോവ ഞങ്ങളെ ഈജി 
പ്തില്‍വച്ചു കൊന്നുകളയുകയായിരുന്നു 
ഇതിലും നല്ലത്‌. അവിടെ ഞങ്ങള്‍ക്കു ഭക്ഷണ 
മെങ്കിലും ധാരാളം കിട്ടുമായിരുന്നു. ഞങ്ങള്‍ 
ക്കാവശ്യമുള്ളത്ര ആഹാരം അവിടെക്കിട്ടി 
യിരുന്നു. പക്ഷേ ഇന്നു നിങ്ങള്‍ ഞങ്ങളെ ഈ 
മരുഭൂമിയിലേക്കു കൊണ്ടുവന്നിരിക്കുന്നു. ഞങ്ങ 
ളെല്ലാമിവിടെ വിശന്നു ചാകും.” 

അപ്പോള്‍ യഹോവ മോശെയോടു പറഞ്ഞു, 
“ആകാശത്തുനിന്നും ഞാന്‍ ഭക്ഷണം പെയ്യി 
ക്കും. നിങ്ങള്‍ക്കു ഭക്ഷിക്കാന്‍ അതു മതിയാകും. 
എന്നും ജനങ്ങള്‍ പുറത്തുപോയി അതാതു ദിവ 
സത്തേക്കുള്ള ഭക്ഷണം പെറുക്കിയെടുക്കണം. 
ഞാന്‍ പറയുന്നത്‌ ആളുകള്‍ ചെയ്യുന്നുണ്ടോ 
എന്നു നോക്കാനാണിത്‌. $ഒരു ദിവസത്തേക്കാ 
വശ്യമുള്ള ഭക്ഷണമേ ജനങ്ങള്‍ ഓരോ ദിവ 
സവും ശേഖരിക്കാവൂ. പക്ഷേ വെള്ളിയാഴ്ച 
ജനങ്ങള്‍ ഭക്ഷണം തയ്യാറാക്കുമ്പോള്‍ ആ ഭക്ഷ 
ണം രണ്ടു ദിവസത്തേക്കു തികയുമെന്നവര്‍ 
കാണും.” 

അതിനാല്‍ മോശെയും അഹരോനും യിസ്രാ 
യേല്‍ജനങ്ങളോടു പറഞ്ഞു, “ഇന്നു രാത്രി 
നിങ്ങള്‍ യഹോവയുടെ ശക്തി കാണും. 
നിങ്ങളെ ഈജിപ്തില്‍നിന്നും പുറത്തേക്കു 
കൊണ്ടുവന്നത്‌ അവനാണെന്ന്‌ നിങ്ങള്‍ അറി 
യും. "നിങ്ങള്‍ യഹോവയോടു പരാതിപ്പെട്ട 
പ്പോള്‍ അവന്‍ അതു കേട്ടു. അതിനാല്‍ നാളെ 
പുലര്‍ച്ചെ നിങ്ങള്‍ യഹോവയുടെ തേജസ്സ്‌ 
കാണും. നിങ്ങള്‍ ഞങ്ങളോടു പരാതിപ്പെട്ടു 
കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോള്‍ ഞങ്ങ 
ള്‍ക്കൂ വിശ്രമിക്കാമല്ലോ.” 

മോശെ വീണ്ടും പറഞ്ഞു, “നിങ്ങള്‍ പരാതി 
പ്പെട്ടുകൊണ്ടിരുന്നത്‌ യഹോവ കേട്ടു. അതി 














പക്ഷേ ... കാണും വിശ്രമദിനമായ ശബ്ബത്തു ദിവസം 
(ശനിയാഴ്ച) ജനങ്ങള്‍ ജോലി ചെയ്യരുതാത്തതു 
കൊണ്ടാണിങ്ങനെ. 


72 


നാല്‍ ഇന്നു രാത്രി യഹോവ നിങ്ങള്‍ക്കു 
മാംസം തരും. പ്രഭാതത്തില്‍ നിങ്ങള്‍ക്കാവശ്യ 
മുള്ള അപ്പം മുഴുവന്‍ കിട്ടും. നിങ്ങള്‍ അഹ 
രോനോടും എന്നോടും പരാതിപ്പെടുകയായി 
രുന്നു. പക്ഷേ ഇപ്പോള്‍ ഞങ്ങള്‍ക്കല്പം വിശ്രമം 
കിട്ടും. നിങ്ങള്‍ എനിക്കോ അഹരോനോ എതി 
രായിട്ടല്ല പിറുപിറുക്കുന്നത്‌ എന്നോര്‍ക്കുക. 
യഹോവയ്ക്കെതിരെയാണ്‌ നിങ്ങള്‍ പിറുപി 
റുക്കുന്നത്‌.” 

9അനന്തരം മോശെ അഹരോനോടു പറഞ്ഞു, 
“എല്ലാ യിസ്രായേൽജനതയോടും സംസാരി 
ക്കുക. അവരോടു പറയുക: “യഹോവയ്ക്കു 
മുമ്പില്‍ ഒരുമിച്ചു വരിക. എന്തെന്നാല്‍ നിങ്ങ 
ളുടെ പരാതികള്‍ അവന്‍ കേട്ടിരിക്കുന്നു.” 

10അഹരോന്‍ യിസന്രായേല്‍ജനതയോടെല്ലാ 
വരോടുമായി സംസാരിച്ചു. അവരെല്ലാം ഒരിട 
ത്ത്‌ ഒത്തുകൂടി. അഹരോന്‍ സംസാരിക്കവേ 
എല്ലാവരും തിരിഞ്ഞ്‌ മരുഭൂമിയിലേക്കു നോക്കി. 
യഹോവയുടെ മഹത്വം ഒരു മേഘത്തില്‍ പ്രത്യ 
ക്ഷപ്പെടുന്നത്‌ അവര്‍ കണ്ടു. 

11യഹോവ മോശെയോടു പറഞ്ഞു, 
12“യിസ്രായേല്‍ജനതയുടെ പരാതികള്‍ ഞാന്‍ 
കേട്ടു. അതിനാല്‍ അവരോടു പറയുക, “ഇന്നു 
രാത്രി നിങ്ങള്‍ മാംസം ഭക്ഷിക്കും. പ്രഭാതത്തില്‍ 
നിങ്ങള്‍ ആവശ്യമുള്ളത്ര അപ്പവും ഭക്ഷിക്കും. 
അപ്പോള്‍ നിങ്ങള്‍ക്ക്‌ നിങ്ങളുടെ ദൈവമായ 
യഹോവയെ വിശ്വസിക്കാമെന്നറിയും.”” 

13ആ രാത്രിയില്‍ കാടപ്പക്ഷികള്‍ താവള 
ത്തിനു ചുറ്റും വന്നു. അവര്‍ ആ പക്ഷികളെ 
ഇറച്ചിക്കായി പിടിച്ചു. രാവിലെ താവളത്തിനു 
ചുറ്റും മഞ്ഞുതുള്ളികള്‍ പൊഴിഞ്ഞു കിടന്നി 
രുന്നു. 4സൂര്യനുദിച്ചപ്പോള്‍ മഞ്ഞുരുകി. മഞ്ഞു 
നീങ്ങിക്കഴിഞ്ഞപ്പോള്‍ പൊടിമഞ്ഞിന്‍െറ ചെ 
തുമ്പലുകള്‍ പോലെ എന്തോ ചിലത്‌ തറയിലു 
ണ്ടായിരുന്നു. 15അതു കണ്ട്‌ യിസ്രായേല്‍ജനത 
പരസ്പരം ചോദിച്ചു, “എന്താണത്‌?”* അതെ 
ന്താണെന്ന്‌ അവര്‍ക്കറിവില്ലാത്തതിനാലാണ്‌ 
അവരിങ്ങനെ ചോദിച്ചത്‌. അതിനാല്‍ മോശെ 
അവരോടു പറഞ്ഞു, “യഹോവ നിങ്ങള്‍ക്കു 
തിന്നാ൯തരുന്ന ഭക്ഷണമാണിത്‌. യഹോവ 
പറയുന്നു, “ഓരോരുത്തരും അവനവനു വേണ്ട 
ത്‌ സംഭരിക്കുക. നിങ്ങളില്‍ ഓരോരുത്തരും 
ഒരാള്‍ക്ക്‌ ഒരിടങ്ങഴി എന്ന കണക്കില്‍ കൂടും 
ബത്തിലുള്ളവര്‍ക്കെല്ലാം ശേഖരിക്കുക.” 

17യിസ്രായേല്‍ജനത അങ്ങനെ ചെയ്തു. 
ഓരോരുത്തരും ഭക്ഷണം ശേഖരിച്ചു. ചിലര്‍ 
മറ്റുള്ളവരേക്കാള്‍ കൂടുതല്‍ ശേഖരിച്ചു. 18ജന 
ങ്ങള്‍ തങ്ങളുടെ കുടുംബത്തിലുള്ള വര്‍ക്കെല്ലാം 
ഭക്ഷണം നല്‍കി. ആഹാരമെല്ലാം അളന്നതിനു 
ശേഷം എല്ലാവര്‍ക്കും വേണ്ടത്ര ഭക്ഷണം എപ്പോ 
ഴുമുണ്ടായിരുന്നു. പക്ഷേ അധികം ഒരിക്കലും 
ഉണ്ടായില്ല. ഓരോരുത്തരും അവനവനും കുടും 
ബത്തിനും ആവശ്യമുള്ള ഭക്ഷണം ശേഖരിച്ചു. 

1മോശെ അവരോടു പറഞ്ഞു, “പിറ്റേ ദിവ 
സത്തേക്കു തിന്നുവാനായി ആ ഭക്ഷണം സൂ 
ക്ഷിക്കരുത്‌.” 24പക്ഷേ ജനങ്ങള്‍ മോശെയെ 
അനുസരിച്ചില്ല. ചിലര്‍ പിറ്റേ ദിവസത്തേക്കു 
ള്ള ഭക്ഷണവും സൂക്ഷിച്ചു. പക്ഷേ അതില്‍ 
പുഴുക്കള്‍ വളര്‍ന്ന്‌ നാറ്റമുണ്ടാകാന്‍ തുടങ്ങി. 

21എന്നും പ്രഭാതത്തില്‍ ജനങ്ങള്‍ ഭക്ഷണം 
ശേഖരിച്ചു. തിന്നാവുന്നത്ര ഭക്ഷണം ഓരോരു 

















എന്താണത്‌? “മന്നാ” എന്ന വാക്കു പോലെയാണ്‌ 
എബ്രായ ഭാഷയില്‍ ഇത്‌. 


ഒരിടങ്ങഴി 1 ഓമര്‍. 


73 


ത്തരും ശേഖരിച്ചു. പക്ഷേ ഉച്ചയോടെ ഭക്ഷണം 
ഉരുകിയൊലിച്ചു പോയി. 

2വെള്ളിയാഴ്ച അവര്‍ ഇരട്ടി ഭക്ഷണം 
സമ്പാദിച്ചു. ഓരോരുത്തര്‍ക്കും പതിനാറു 
കോപ്പ* വീതം അവര്‍ ശേഖരിച്ചു. അതിനാല്‍ 
എല്ലാ മൂപ്പന്മാരും ഇക്കാര്യം മോശെയോടു 
പറഞ്ഞു. 

മോശെ അവരോടു പറഞ്ഞു, “ഇങ്ങനെ 
സംഭവിക്കുമെന്നാണ്‌ യഹോവ പറഞ്ഞത്‌. 
യഹോവയെ ആദരിക്കാനുള്ള പ്രത്യേക വിശ്രമ 
ദിനമായ ശബ്ബത്താണ്‌ നാളെ എന്നതിനാലാ 
ണിങ്ങനെ സംഭവിച്ചത്‌. ഇന്നത്തേക്കു പാകപ്പെ 
ടുത്തേണ്ട ആഹാരമെല്ലാം നിങ്ങള്‍ക്ക്‌ ഇന്നു 
പാകപ്പെടുത്താം. എന്നാല്‍ മിച്ചംവരുന്ന 
ആഹാരം നാളെ കാലത്തേക്കു മാറ്റിവയ്ക്കുക.” 

24ആളുകള്‍ മിച്ചം വന്ന ആഹാരം പിറ്റേ 
ദിവസത്തേക്കായി നീക്കി വച്ചു. അവയ്ക്കാ 
കട്ടെ കേടു വന്നുമില്ല. അതു പുഴുവരിച്ചുമില്ല. 

ശനിയാഴ്ച മോശെ ജനങ്ങളോടു പറ 
ഞ്ഞു, “ഇന്നാണ്‌ യഹോവയെ മഹത്വപ്പെടു 
ത്തുവാനുള്ള വിശേഷവിശ്രമദിനമായ ശബ്ദ 
ത്ത്‌. അതിനാല്‍ നിങ്ങളിലാരും പുറത്തു വയലു 
കളിലേക്കു ഭക്ഷണം ശേഖരിക്കാന്‍ പോകരുത്‌. 
കാരണം അതവിടെ ഉണ്ടായിരിക്കില്ല. ഇന്നലെ 
നിങ്ങള്‍ ശേഖരിച്ച ഭക്ഷണം കഴിക്കുക. %ആറു 
ദിവസത്തേക്കുള്ള ഭക്ഷണം നിങ്ങള്‍ ശേഖരി 
ക്കണം. പക്ഷേ ആഴ്ചയുടെ ഏഴാം ദിവസം 
വിശ്രമദിനമായിരിക്കും. അതിനാല്‍ അന്ന്‌ നില 
ത്തു പ്രത്യേക ആഹാരത്തിന്‌ ഒന്നും ഉണ്ടായി 
രിക്കുകയില്ല.” 

27ശനിയാഴ്ച ചിലര്‍ ഭക്ഷണം ശേഖരിക്കാന്‍ 
പുറത്തു പോയെങ്കിലും അവര്‍ക്ക്‌ ഒന്നും ലഭി 
ച്ചില്പ. 2&അപ്പോള്‍ യഹോവ മോശെയോടു പറ 
ഞ്ഞു, “നിങ്ങള്‍ എത്രനാള്‍ എന്‍െറ കല്പനകളും 
ഉപദേശങ്ങളും അനുസരിക്കാതിരിക്കും? 29യ 
ഹോവ ശബ്ബത്തുദിവസത്തെ നിങ്ങൾക്കായുള്ള 
വിശ്രമദിനമാക്കി എന്നോര്‍ക്കുക. അതിനാല്‍ 
വെള്ളിയാഴ്ച യഹോവ നിങ്ങള്‍ക്കു രണ്ടു ദിവ 
സത്തേക്കുള്ള ഭക്ഷണം തരും. അപ്പോള്‍ ശബ്ദ 
ത്തുദിവസം നിങ്ങളെല്ലാവരും വിശ്രമിക്കണം. 
എവിടെയാണെങ്കിലും നിങ്ങള്‍ അവിടെത്ത 
ന്നെ തങ്ങുക.” 30അങ്ങനെ ജനങ്ങള്‍ ശബ്ബത്തു 
ദിവസം വിശ്രമിച്ചു. 

31ആ വിശേഷാഹാരത്തെ ജനങ്ങള്‍ “മന്നാ” 
എന്നു വിളിക്കാന്‍ തുടങ്ങി. അത്‌ ചെറിയ 
കൊത്തമല്ലിയരി പോലെ വെളുത്തതും തേന്‍ 
ചേര്‍ത്തുണ്ടാക്കിയ അടപോലെയുമായിരുന്നു. 
32മോശെ പറഞ്ഞു, “യഹോവ പറഞ്ഞു: “നിങ്ങ 
ളുടെ പിന്‍ഗാമികള്‍ക്കായി ഇത്‌ രണ്ടിടങ്ങഴി 
കരുതുക. അപ്പോള്‍, ഞാന്‍ നിങ്ങളെ ഈജി 
പ്തില്‍നിന്നും കൊണ്ടുവന്നപ്പോള്‍ മരുഭൂമി 
യില്‍വെച്ച്‌ നിങ്ങള്‍ക്കു തന്ന ഭക്ഷണമെന്തെന്ന്‌ 
അവര്‍ക്കു കാണാന്‍ കഴിയും.” 

33അതിനാല്‍ മോശെ അഹരോനോടു പറ 
ഞ്ഞു, “ഒരു ഭരണിയെടുത്ത്‌ രണ്ടിടങ്ങഴി മന്നാ 
അതില്‍ നിറയ്ക്കുക. യഹോവയ്ക്കു മുമ്പില്‍, 
നിങ്ങളുടെ പി൯ഗാമികള്‍ക്കായി ഇതു സൂക്ഷി 
ച്ചു വയ്ക്കുക.” 4യഹോവ മോശെയോടു കല്ലി 
ച്ചത്‌ അഹരോന്‍ പിന്നീടു ചെയ്തു. കരാറി 
ന്‍െറ മുമ്പില്‍ അഹരോന്‍ മന്നാ നിറച്ച ഭരണി 
വച്ചു. 35നാല്പതു വര്‍ഷത്തേക്കു ജനങ്ങള്‍ മന്നാ 
ഭക്ഷിച്ചു. വിശ്രമദേശത്ത്‌, അതായത്‌ കനാന്‍ 
ദേശത്തിന്‍റെ അതിര്‍ത്തിയില്‍ എത്തുംവരെ 


























16 കോപ്പ 2 ഓമര്‍. 


പുറപ്പാട്‌ 16:22-17:12 


അവര്‍ മന്നാ ഭക്ഷിക്കുന്നത്‌ തുടര്‍ന്നു. (3ഇട 
ങ്ങഴി (ഓമെര്‍) ആയിരുന്നു മന്നാ അളക്കാന്‍ 
അവരൂുപയോഗിച്ചിരുന്നത്‌. രണ്ടിടങ്ങഴിയാണ്‌ 
ഒരു ഓമെര്‍.) 
1 യിസ്രായേല്‍ജനത മുഴുവന്‍ സീന്‍ മരുഭൂ 
മിയില്‍നിന്നും ഒരുമിച്ചു യാത്ര ചെയ്തു. 

യഹോവ കല്ലിച്ചതുപോലെ അവര്‍ ഓരോരോ 
സ്ഥലങ്ങളിലായി സഞ്ചരിച്ചു. അവര്‍ രെഫീദീ 
മിലെത്തി അവിടെ പാളയമടിച്ചു. അവിടെ 
കുടിക്കാന്‍ വെള്ളമില്ലായിരുന്നു. അതിനാല്‍ 
ജനങ്ങള്‍ മോശെയ്ക്കെതിരെ തിരിയുകയും 
അവനോടു തര്‍ക്കിക്കുകയും ചെയ്തു. അവര്‍ 
പറഞ്ഞു, “ഞങ്ങള്‍ക്കു കുടിനീരു നല്‍കുക.” 

മോശെ അവരോടു ചോദിച്ചു, “നിങ്ങളെന്തി 
നാണ്‌ എനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്‌? 
എന്തിനാണ്‌ നിങ്ങള്‍ യഹോവയെ പരീക്ഷി 
ക്കുന്നത്‌? യഹോവ നമ്മോടൊത്തില്ലെന്നു 
നിങ്ങള്‍ കരുതുന്നുണ്ടോ?” 

പക്ഷേ ജനങ്ങള്‍ക്ക്‌ വളരെ ദാഹമുണ്ടായി 
രുന്നു. അതിനാലവര്‍ മോശെയോടു തുടര്‍ന്നും 
പരാതിപ്പെട്ടു. “നീയെന്തിനാണ്‌ ഞങ്ങളെ ഈ 
ജിപ്തിനു പുറത്തേക്കു കൊണ്ടുവന്നത്‌? 
ഞങ്ങളും ഞങ്ങളുടെ കുട്ടികളും കന്നുകാലി 
കളും വെള്ളം കിട്ടാതെ ചാകുന്നതിനാണോ 
ഞങ്ങളെ കൊണ്ടുവന്നത്‌?” 4അതിനാല്‍ മോശെ 
യഹോവയോടു വിലപിച്ചു, “ഞാന്‍ ഇവരോട്‌ 
എന്തു ചെയ്യണം? അവരെന്നെ കൊല്ലാന്‍ 
പോലും തയ്യാറാണ്‌.” 

ടതഹോവ മോശെയോടു പറഞ്ഞു, “യിസ്ധ്രാ 
യേല്‍ജനതയുടെ മുമ്പിലേക്കു ചെല്ലുക. മൂപ്പ 
ന്മാരില്‍ ചിലരെക്കൂടി കൂടെക്കൂട്ടുക. നിന്‍െറ 
ഈന്നുവടിയും കയ്യിലെടുക്കുക. നൈല്‍നദി 
യില്‍ അടിക്കാന്‍ നീ ഉപയോഗിച്ച വടിതന്നെ 
യാണിത്‌. ഹോരേബില്‍ ഒരു പാറയ്ക്കടുത്ത്‌ 
ഞാന്‍ നിന്‍െറ മുമ്പില്‍ നില്‍ക്കും. ആ പാറ 
യില്‍ നിന്‍െറ ഉനന്നുവടികൊണ്ടടിക്കുക. അതി 
ല്‍നിന്നും വെള്ളം പൂറത്തേക്കുവരും. ആളുകള്‍ 
ക്ക്‌ ആ വെള്ളം കുടിക്കാം.” 

യിസ്രായേല്‍മൂപ്പന്മാര്‍ നോക്കിനില്‍ക്കേ 
മോശെ അങ്ങനെ ചെയ്തു. മോശെ ആ സ്ഥല 
ത്തിന്‌ മെരീബാ എന്നും മസ്സാ എന്നും പേരിട്ടു. 
എന്തെന്നാല്‍, അവിടെവച്ചാണ്‌ യിസ്രായേല്‍ 
ജനത അവനെതിരെ തിരിയുകയും യഹോ 
വയെ പരീക്ഷിക്കുകയും ചെയ്തത്‌. യഹോവ 
തങ്ങളോടൊപ്പം ഉണ്ടോ ഇല്ലയോ എന്ന്‌ അവ 
ര്‍ക്ക്‌ അറിയണമായിരുന്നു. 

രെഫീദീമില്‍ വച്ച്‌ അമാലേക്യര്‍ യിസന്ധ്രാ 
യേല്‍ജനതയ്ക്കെതിരായി യുദ്ധം ചെയ്തു. 
9അതിനാല്‍ മോശെ യോശുവയോടു പറഞ്ഞു, 
“നാളെ ഏതാനും പുരുഷന്മാരെ തെരഞ്ഞെടു 
ത്ത്‌ അമാലേക്യരോട്‌ ഏറ്റുമുട്ടുക. ഞാന്‍ മലമു 
കളില്‍നിന്നും നിങ്ങളെ നിരീക്ഷിക്കും. ദൈവം 
എനിക്കു തന്ന ഈന്നുവടിയും എന്‍െറ കയ്യിലു 
ണ്ടാവും.” 

11മോശെയുടെ വാക്കുകളനുസരിച്ച്‌ 
യോശുവ പിറ്റേന്നു തന്നെ അമാലേക്യരോട്‌ 
ഏറ്റുമുട്ടാന്‍ പോയി. അതേസമയം മോശെയും 
അഹരോനും ഹൂരും മലമുകളിലേക്കുപോയി. 
വ്മോശെ തന്‍െറ കരം മുകളിലേക്ക്‌ ഉയര്‍ത്തി 
യപ്പോഴൊക്കെ യിസ്രായേല്‍ജനത വിജയിച്ചു. 
പക്ഷേ മോശെ കൈ താഴ്ത്തിയപ്പോഴൊക്കെ 
അവര്‍ക്കു തോല്‍വിയും പിണഞ്ഞു. 

12കുറേ നേരം കഴിഞ്ഞപ്പോള്‍ മോശെയുടെ 
കൈ കുഴഞ്ഞു. കൂടെയുള്ളവര്‍ മോശെയുടെ 

















പുറപ്പാട്‌ 17:13-18:19 


കൈ ഉയര്‍ത്തിത്തന്നെ വയ്ക്കാന്‍ വഴിയാലോ 
ചിച്ചു. അതിനാലവര്‍ മോശെയ്ക്കിരിക്കാന്‍ 
ഒരു വലിയ പാറ കൊണ്ടുവച്ചു. അനന്തരം 
അഹരോനും ഹൂരും മോശെയുടെ കൈ ഉയര്‍ 
ത്തിപ്പിടിച്ചു. അഹരോന്‍ മോശെയുടെ ഒരു 
വശത്തും ഹൂര്‍ മറുവശത്തും നിന്നു. സൂര്യാ 
സ്തമയം വരെ അവര്‍ മോശെയുടെ കൈ 
ഉയര്‍ത്തിപ്പിടിച്ചു കൊണ്ടുതന്നെ നിന്നു. 
13അങ്ങനെ യോശുവയും സംഘവും ആ യുദ്ധ 
ത്തില്‍ അമാലേക്യരെ തോല്ലിച്ചു. 

14അനന്തരം യഹോവ മോശെയോടു പറ 
ഞ്ഞു, “ഈ യുദ്ധത്തെപ്പറ്റി എഴുതുക. ഇവിടെ 
എന്തുണ്ടായി എന്ന്‌ ആളുകള്‍ ഓാര്‍മ്മിക്കത്തക്ക 
വിധത്തില്‍ ഇക്കാര്യങ്ങള്‍ ഒരു പുസ്തകത്തില്‍ 
എഴുതി വയ്ക്കുക. ഞാന്‍ അമാലേക്യരെ പൂര്‍ 
ണ്ണമായും ഭൂമുഖത്തുനിന്നും നശിപ്പിക്കുമെന്ന്‌ 
യോശുവയോട്‌ തീര്‍ച്ചയായും പറയുക.” 

15അനന്തരം മോശെ ഒരു യാഗപീഠം പണിതു. 
“യഹോവ എന്‍െറ കൊടിയാകുന്നു” എന്നവന്‍ 
യാഗപീഠത്തിനു പേരുമിട്ടു. 1മോശെ പറഞ്ഞു, 
“ഞാനെന്‍്റെകൈ യഹോവയുടെ സിംഹാസ 
നത്തിലേക്കു നീട്ടി. അതിനാല്‍ യഹോവ എല്ലാ 
യ്പ്പോഴുമെന്നപോലെ അമാലേക്ൃരോട്‌ യുദ്ധം 
ചെയ്തു.” 





മോശെയുടെ അമ്മായിയപ്പന്‍െറ ഉപദേശം 
18 മിദ്യാനിലെ പുരോഹിതനായ യിത്രോ 
ആയിരുന്നു മോശെയുടെ അമ്മായിയ 
പ്പന്‍. ദൈവം മോശെയെയും യിസ്രായേല്‍ ജന 
തയെയും പലവിധത്തിലും സഹായിച്ച വഴിക 
ളെപ്പറ്റി യിത്രോ കേട്ടു. ഈജിപ്തില്‍നിന്നും 
യിസ്രായേല്‍ ജനതയെ യഹോവ നയിക്കു 
ന്നതും യിത്രോ അറിഞ്ഞു. മോശെ ദൈവത്തി 
നെറ മലയ്ക്കടുത്ത്‌ പാളയമടിച്ചിരുന്നപ്പോള്‍ 
യിത്രോ അവനെ സന്ദര്‍ശിച്ചു. മോശെയുടെ 
ഭാര്യയായ സിപ്പോറയെയും അയാള്‍ കൂടെക്കൂ 
ട്ടിയിരുന്നു. (മോശെ അവളെ വീട്ടിലേക്കു വിട്ടി 
രുന്നതിനാല്‍ അവള്‍ മോശെയോടൊപ്പമായിരു 
ന്നില്ല.) 3മോശെയുടെ രണ്ടു പുത്രന്മാരെയും 
യിത്രോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആദ്യ 
ത്തെ പുത്രന്‍െറ പേര്‍ ഗേര്‍ഷോം എന്നായി 
രുന്നു. എന്തെന്നാല്‍ അവന്‍ ജനിച്ചപ്പോള്‍ 
മോശെ പറഞ്ഞു, “ഈ വിദേശരാജ്യത്ത്‌ 
ഞാനൊരു അപരിചിതനാകുന്നു. 4”എലീയേ 
സെര്‍ എന്നായിരുന്നു മറ്റേ പുത്രന്‍റെ പേര്‍. 
എന്തെന്നാല്‍ അവന്‍ ജനിച്ചപ്പോള്‍ മോശെ 
പറഞ്ഞു, “എന്‍റെ പിതാവിന്‍െറ ദൈവം 
എന്നെ സഹായിക്കുകയും ഈജിപ്തിലെ 
രാജാവില്‍നിന്ന്‌ എന്നെ രക്ഷിക്കുകയും ചെ 
യ്തു.” അങ്ങനെ, ദൈവത്തിന്‍െറ മലയായ 
സീനായിയുടെ സമീപം താവളമടിച്ചിരിക്കുന്ന 
മോശെയെ യിത്രോ സന്ദര്‍ശിച്ചു. മോശെയുടെ 
ഭാര്യയും രണ്ടു പുത്രന്മാരും യിത്രോയോടൊ 
ത്തുണ്ടായിരുന്നു. 
യിത്രോ മോശെയ്ക്ക്‌ ഒരു സന്ദേശമയച്ചു. 
യിത്രോ പറഞ്ഞു, “നിന്‍െറ re SRE 
നായ യിത്രോ ആണിത്‌. ഞാന്‍ നിന്‍െറ പത്ത്‌ 
യെയും അവളുടെ രണ്ടു പുത്രന്മാരെയും 
കൊണ്ടുവരുന്നു.” "അതിനാല്‍ മോശെ തന്‍െറ 
അമ്മായിയപ്പനെ കാണാന്‍ ഇറങ്ങിവന്നു. 
മോശെ യിത്രോയുടെ മുമ്പില്‍ നമസ്കരിക്കു 
കയും അവനെ ചുംബിക്കുകയും ചെയ്തു. ഇരു 
വരും പരസ്പരം ആരോഗ്യനിലയെല്ലറ്റി ചോ 
ദിച്ചു. അനന്തരം അവര്‍ കൂടുതല്‍ സംഭാഷണ 











74 


ങ്ങള്‍ക്കായി മോശെയുടെ കൂടാരത്തിലേക്കു 
കയറി. ര്‍യിസ്രായേല്‍ജനതയ്ക്കുവേണ്ടി 
യഹോവ ചെയ്ത കാര്യങ്ങള്‍ മോശെ യിത്രോ 
വിനു വിശദീകരിച്ചു കൊടുത്തു. യഹോവ 
ഫറവോനോടും ഈജിപ്തുകാരോടും ചെയ്ത 
കാര്യങ്ങളും മോശെ വിശദീകരിച്ചു. വഴയിലു 
ടനീളം തങ്ങള്‍ക്കു നേരിട്ട എല്ലാ പ്രശ്നങ്ങളെ 
പ്പറ്റിയും മോശെ പറഞ്ഞു. പ്രശ്നങ്ങളുണ്ടാ 
യപ്പോഴെല്ലാം യഹോവ തങ്ങളെ രക്ഷിച്ച കാര്യ 
വും മോശെ തന്‍െറ അമ്മായിയപ്പനോടു പറ 
ഞ്ഞു. 
യിസ്രായേലിനുവേണ്ടി യഹോവ ചെയ്ത 
എല്ലാ നന്മകളെയുംപറ്റി കേട്ടപ്പോള്‍ യിത്രോ 
വിനു സന്തോഷം തോന്നി. യിസ്രായേല്‍ 
ജനതയെ ഈജിപ്തുകാരില്‍നിന്നും യഹോവ 
മോചിപ്പിച്ചതില്‍ അദ്ദേഹത്തിനു വളരെ 
ആഹറ്റാദമുണ്ടായി. 10യിത്രോ പറഞ്ഞു, 

“യഹോവയെ വാഴ്ത്തുക! അവന്‍ നിങ്ങളെ 
ഈജിപ്തുകാരുടെ ശക്തിയില്‍നിന്നും മോചി 
പ്പിചു. യഹോവ നിങ്ങളെ ഫറവോനില്‍ 
നിന്നും രക്ഷിച്ചു. 

1ദൈവങ്ങളില്‍ വചെല്ലാം ശ്രേഷ്ഠന്‍ യഹോ 
വയാണെന്ന്‌ ഞാന്‍ ഇപ്പോളറിയുന്നു. തങ്ങള്‍ 
നിയന്ത്രണത്തിലായിരുന്നെന്ന്‌ അവര്‍ കരുതി, 
പക്ഷേ ദൈവം എന്താണു ചെയ്തതെന്ന്‌ 
നോക്കൂ!” 

2യിത്രോ ദൈവത്തിന്‌ ചില ബലികളും വഴി 
പാടുകളും അര്‍പ്പിച്ചു. അനന്തരം അഹരോനും 
യിസ്രായേല്‍ മൂപ്പന്മാരും യിത്രോവിനടുത്തി 
രുന്ന്‌ ആഹാരം കഴിക്കാന്‍ വന്നു. അവരെല്ലാം 
അവിടെ ഒന്നിച്ചിരുന്ന്‌ യഹോവയുടെ മുമ്പില്‍ 
വച്ച്‌ ആഹാരം കഴിച്ചു. “പിറ്റേന്ന്‌, മോശെ 
യ്ക്ക്‌ ജനങ്ങളുടെമേല്‍ ന്യായവിധി നടത്തുക 
എന്ന ഒരു പ്രത്യേക ജോലിയും ഉണ്ടായിരുന്നു. 
അനേകം പേരുണ്ടായിരുന്നതിനാല്‍ അവര്‍ക്ക്‌ 
ദിവസം മുഴുവനും മോശെയുടെ മുമ്പില്‍ നില്‍ 
ക്കേണ്ടി വന്നു. 

14മോശെ ന്യായവിധി നടത്തുന്നത്‌ യിത്രോ 
കണ്ടു. അയാള്‍ ചോദിച്ചു, “നീയെന്തിനാ 
ണിതു ചെയ്യുന്നത്‌? നീ മാത്രമായിട്ടെന്തിനാണ്‌ 
ജനങ്ങളെ വിധിക്കുന്നത്‌? ദിവസം മുഴുവന്‍ 
എന്തിനാണ്‌ ജനങ്ങള്‍ നിന്‍െറയടുത്തു വരു 
ന്നത്‌?” 

15അപ്പോള്‍ മോശെ തന്‍െറ അമ്മായിയപ്പ 
നോടു പറഞ്ഞു, “ഞാനിതു ചെയ്യണം, കാര 
ണം, തങ്ങളുടെ പ്രശ്നങ്ങളുടെ മേലുള്ള ദൈവ 
ത്തിന്‍റെ തീരുമാനമെന്താണെന്നു അറിയുന്ന 
തിനാണ്‌ ജനം എന്‍െറയടുത്തു വരുന്നത്‌. 1ജന 
ങ്ങള്‍ക്കിടയില്‍ ഒരു തര്‍ക്കമുണ്ടായാല്‍ അവര്‍ 
എന്‍െറയടുത്തു വരും. ആരുടെ പക്ഷത്താണ്‌ 
ശരിയെന്ന്‌ ഞാന്‍ നിശ്ചയിക്കും. അങ്ങനെ ദൈ 
വത്തിന്‍െറ നിയമങ്ങളും ഉപദേശങ്ങളും ഞാന്‍ 
ജനങ്ങളെ പഠിപ്പിക്കുന്നു.” 

പക്ഷേ മോശെയുടെ അമ്മായിയപ്പന്‍ 
മോശെയോടു പറഞ്ഞു, “ഇങ്ങനെ ചെയ്യുന്ന 
തിനുള്ള ശരിയായ രീതി ഇതല്ല. 18ഒറ്റയ്ക്കിതു 
ചെയ്യുന്നത്‌ അമിതവേലയാണ്‌. നിനക്ക്‌ ഒറ്റ 
യ്ക്കിതു ചെയ്യാന്‍ കഴിയില്ല. അതു നിന്നെ 
ക്ഷീണിപ്പിക്കും! നിന്‍റെ കൂടെയുള്ളവരെയും 
കിണി ക്കും 19ഇനി ഞാന്‍ പറയുന്നത്‌ കേള്‍ 
ക്കുക. ഞാന്‍ നിനക്കു ചില ഉപദേശങ്ങള്‍ 





























അവരെല്ലാം ... കഴിച്ചു അവര്‍ ദൈവത്തിന്‍െറ യാഗ 
പീഠത്തിന്‍െറ മുമ്പിലിരുന്ന്‌ ഭക്ഷിച്ചു എന്ന്‌ ഇതിന്‌ 
അര്‍ത്ഥം കല്ലിക്കാം. 





നല്‍കട്ടെ. ദൈവം നിന്നോടൊത്തുണ്ടായിരി 
കട്ടെ എന്നു ഞാന്‍ പ്രാര്‍ത്ഥിക്കുന്നു. ജനങ്ങ 
ളുടെ പ്രശ്നങ്ങള്‍ക്ക്‌ നീ കാതുകൊടുക്കുന്നത്‌ 
തുടരണം. ഇവയെപ്പറ്റി നീ തുടര്‍ന്നും ദൈവ 
ത്തോടു സംസാരിക്കണം. 2ദൈവത്തിനെറ ഉപ 
ദേശങ്ങളെയും അവന്‍െറ നിയമങ്ങളെയും നീ 
അവരെ പഠിപ്പിക്കണം. നിയമം ലംഘിക്കരു 
തെന്ന്‌ നീ അവര്‍ക്ക്‌ മുന്നറിയിപ്പു നല്‍കണം. 
നേരായ മാര്‍ഗ്ഗത്തില്‍ ജീവിക്കാന്‍ അവരെ ഉപ 
ദേശിക്കുക. ചെയ്യേണ്ടവയെന്തെന്നവര്‍ക്കു പറ 
ഞ്ഞു കൊടുക്കുക. 21ന്യായാധിപന്മാരും നേതാ 
ക്കളുമായിരിക്കുവാ൯ മറ്റു ചിലരെ നീ തെര 
ഞ്ഞെടുക്കണം. 

“ദൈവത്തെ ബഹുമാനിക്കുന്ന, നിനക്കു 
വിശ്വസിക്കാവുന്ന ഏതാനും പേരെക്കൂടി 
സംഘടിപ്പിക്കുക. പണത്തിനുവേണ്ടി മനസ്സു 
മാറാത്തവരെ സംഘടിപ്പിക്കുക. ഇവരെ ജന 
ങ്ങളുടെ ഭരണാധിപന്മാരായി നിയമിക്കുക. 
ആയിരം പേര്‍ക്കും നൂറുപേര്‍ക്കും അന്‍പതു 
പേര്‍ക്കും പത്തുപേര്‍ക്കും വീതം ജനങ്ങളുടെ 
മേല്‍ അധിപന്മാരുണ്ടായിരിക്കണം. 22അവര്‍ 
പതിവായി ജനങ്ങളുടെ ന്യായവിധി നട 
ത്തട്ടെ. പ്രധാന പ്രശ്നമുണ്ടെങ്കില്‍ അവര്‍ 
നിങ്ങളുടെ അടുത്തു വരികയും നിനക്ക്‌ ആ 
പ്രശ്നത്തില്‍ തീര്‍പ്പു കല്പിക്കാന്‍ കഴിയുകയും 
ചെയ്യും. മറ്റു പ്രശ്നങ്ങള്‍ അവര്‍ തന്നെ കൈ 
കാര്യം ചെയ്തുകൊള്ളട്ടെ. എന്തുകൊണ്ടെ 
ന്നാല്‍, അവര്‍ നിന്‍െറ ജോലി നിന്നോടൊപ്പം 
പങ്കുവയ്ക്കും. അപ്പോള്‍ ജനങ്ങളെ നയിക്കുക 
എന്നത്‌ നിനക്ക്‌ എളുപ്പമായിത്തീരും. 23നീ ഇങ്ങ 
നെയൊക്കെ ചെയ്താല്‍, യഹോവയുടെ 
ഹിതംപോലെ നിനക്കു ജോലികള്‍ സുഗമ 
മായി ചെയ്യാന്‍ കഴിയും. അതേ സമയം ആളു 
കള്‍ക്ക്‌ തങ്ങളുടെ പ്രശ്നങ്ങള്‍ പരിഹരിച്ചു 
കിട്ടുകയും ചെയ്യും.” 

24അതിനാല്‍ യിത്രോ പറഞ്ഞതുപോലെ 
മോശെ പ്രവര്‍ത്തിച്ചു. 2ട്യിസ്രായേലൂകാര്‍ക്കി 
ടയില്‍നിന്ന്‌ നല്ലവരായ ഏതാനും പേരെ 
മോശെ തെരഞ്ഞെടുത്തു. അവരെ മോശെ ഗണ 
ത്തലവന്മാരാക്കി. അവരെ ആയിരം, നൂറ്‌, 
അമ്പത്‌, പത്ത്‌ എന്നിങ്ങനെയുള്ള ഗണങ്ങളുടെ 
അധിപന്മാരാക്കി. 2അവര്‍ ജനങ്ങള്‍ക്കുമേല്‍ 
ന്യായാധിപന്മാരായി സേവനം ചെയ്തു. തങ്ങ 
ള്‍ക്കിടയിലെ തര്‍ക്കങ്ങള്‍ ജനങ്ങള്‍ക്ക്‌ എപ്പോ 
ഴും ഇവരുടെ മുമ്പില്‍ കൊണ്ടുവരാന്‍ കഴി 
ഞ്ഞു. ഏറ്റവും പ്രധാനമായ പ്രശ്‌നങ്ങള്‍ 
മാത്രമേ മോശെയ്ക്ക്‌ കൈകാര്യം ചെയ്യേണ്ടി 
വന്നുള്ളൂ. 

27കുറെ സമയത്തിനുശേഷം തന്‍െറ അമ്മായി 
യപ്പനായ യിത്രോ മോശെയോടു യാത്ര പറ 
ഞ്ഞു. യിത്രോ സ്വദേശത്തേക്കു പോവുകയും 
ചെയ്തു. 











യിസ്രായേലുമായുള്ള ദൈവത്തിന്‍െറ കരാര്‍ 

ഈജിപ്തില്‍നിന്നും യാത്രയാരംഭിച്ചതി 
19% മൂന്നാം മാസം യിസ്രായേല്‍ജനത 
സീനായി മരുഭൂമിയിലെത്തി. 2രെഫീദീമില്‍ 
നിന്നാണവര്‍ മരുഭൂമിയിലേക്കു പോയത്‌. യി 
സ്രായേല്‍ജനത ഹോരേബ്മലയുടെ സമീപം 
പാളയമടിച്ചു. “അപ്പോള്‍ മോശെ ദൈവത്തെ 
കാണാന്‍ മലയിലേക്കു കയറി. മലയില്‍ വച്ച്‌ 
ദൈവം അവനോടു സംസാരിച്ചു, “യിസന്ധ്രാ 
യേല്‍ ജനതയോട്‌, യാക്കോബിന്‍ററ മഹാവംശ 
ത്തോട്‌ ഇക്കാര്യങ്ങള്‍ പറയുക: എന്‍െറ ശത്രു 


TS 


പുറപ്പാട്‌ 18:20-19:17 


ക്കളോട്‌ എനിക്ക്‌ എന്തു ചെയ്യാനാകുമെന്നത്‌ 
നിങ്ങള്‍ കണ്ടു. ഈജിപ്തുജനതയോടു ഞാന്‍ 
ചെയ്തത്‌ നിങ്ങള്‍ കണ്ടു. ഞാന്‍ ഒരു കഴുകനെ 
പ്പോലെ നിങ്ങളെ വഹിച്ച്‌ ഈജിപ്തില്‍നിന്നും 
പുറത്തേക്കു നയിച്ചതും ഇവിടെ എനന്‍െ്റയടു 
ത്തേക്കു കൊണ്ടുവന്നതും നിങ്ങള്‍ കണ്ടു. അതി 
നാല്‍ എന്‍റെ കല്പനകള്‍ അനുസരിക്കാന്‍ 
ഞാന്‍ നിങ്ങളോട ആവശ്യപ്പെടുന്നു. എന്‍െറ 
കരാര്‍ സൂക്ഷിച്ച്‌ നിങ്ങള്‍ ഇതു ചെയ്താല്‍ 
നിങ്ങളെന്‍െറ സ്വന്തം വിശിഷ്ട ജനതയായി 
രിക്കും. ഈ ലോകം മുഴുവന്‍ എന്താകുന്നു. 
പക്ഷേ എന്‍െറ സ്വന്തം ജനതയായിരിക്കാ൯ 
നിങ്ങളെ ഞാന്‍ തെരഞ്ഞെടുക്കുന്നു. 6നിങ്ങ 
ളൊരു പ്രത്യേക രാഷ്ട്രമായിരിക്കും- പുരോഹി 
തരുടെ രാജ്യം.” മോശെ, ഇതാണ്‌ നീ യിസ്രായേ 
ല്‍ജനതയോടു പറയേണ്ടത്‌.” 

"അതിനാല്‍ മോശെ മലയില്‍ നിന്നിറങ്ങി 
ജനങ്ങളുടെ മൂപ്പന്മാരെ വിളിച്ചുകൂട്ടി. യഹോവ 
അവരോടു പറയാന്‍ കല്ലിച്ചതെല്ലാം മോശെ 
മൂപ്പന്മാരോടു പറഞ്ഞു. “എല്ലാവരും ഒരേ സമ 
യത്തു പറഞ്ഞു, “യഹോവ അരുളിച്ചെയുന്ന 
തെല്ലാം ഞങ്ങള്‍ അനുസരിക്കാം.” 

അനന്തരം മോശെ മലമുകളില്‍ ദൈവത്തി 
ന്‍െറയടുത്തേക്കു മടങ്ങി. ജനങ്ങള്‍ അവനെ 
അനുസരിക്കുമെന്ന്‌ മോശെ ദൈവത്തോടു പറ 
ഞ്ഞു. “യഹോവ മോശെയോടു പറഞ്ഞു, 
“ഞാന്‍ തിങ്ങിയ മേഘത്തില്‍ കയറി നിന്‍െറ 
യടുത്തേക്കു വരും. ഞാന്‍ നിന്നോടു സംസാ 
രിക്കും. ഞാന്‍ നിന്നോടു സംസാരിക്കുന്നത്‌ 
ജനങ്ങളെല്ലാം കേള്‍ക്കും. നീ അവരോടു പറയു 
ന്നതൊക്കെ അവര്‍ എപ്പോഴും വിശ്വസിക്കുന്ന 
തിനു വേണ്ടിയാണ്‌ ഞാനിങ്ങനെ ചെയ്യുന്നത്‌.” 

അപ്പോള്‍, ജനങ്ങള്‍ പറഞ്ഞ കാര്യങ്ങളെല്ലാം 
മോശെ ദൈവത്തോടു പറഞ്ഞു. 

യഹോവ മോശെയോടു പറഞ്ഞു, “ഇന്നും 
നാളെയും നീ ജനങ്ങളെ ഒരു പ്രത്യേക യോഗ 
ത്തിനായി ഒരുക്കണം. ജനങ്ങള്‍ അവരുടെ 
വസ്ത്രങ്ങള്‍ കഴുകുകയും 1॥മൂന്നാം ദിവസം 
എനിക്കായി തയ്യാറായിരിക്കുകയും വേണം. 
മൂന്നാം ദിവസം, യഹോവ സീനായിമലയിലേ 
ക്കിറങ്ങിവരും. ജനങ്ങളെല്ലാവരും എന്നെ കാണു 
കയും ചെയ്യും. 12134പക്ഷേ, മലയുടെ അടുത്തു 
നിന്നും വളരെ അകന്നു നില്‍ക്കാന്‍ നീ ജനങ്ങ 
ളോടു പറയണം. ഒരു വരവരച്ച്‌ ആരും അതു 
മുറിച്ച്‌ കടക്കാതെ നോക്കണം. മലയെ സ്പ 
ര്‍ശിക്കുന്ന മനുഷ്യനോ മൃഗമോ കൊല്ലപ്പെടും. 
അവന്‍ പാറകളാലോ അമ്പിനാലോ കൊല്ല 
പ്പെടും. എന്നാല്‍ അവനെ തൊടാനാരെയും 
അനുവദിക്കരുത്‌. കാഹളം മുഴങ്ങുംവരെ ജന 
ങ്ങള്‍ കാത്തിരിക്കണം. അപ്പോള്‍ മാത്രമേ അവ 
ര്‍ക്ക്‌ മല കയറാനാവൂ.” 

14അതിനാല്‍ മോശെ മലയിറങ്ങി ജനങ്ങള്‍ 
ക്കിടയിലേക്കു ചെന്നു. മോശെ അവരെ ഒരു 
പ്രത്യേക യോഗത്തിന്‌ തയ്യാറാക്കുകയും അവര്‍ 
തങ്ങളുടെ വസ്ത്രങ്ങള്‍ കഴുകുകയും ചെയ്തു. 

മോശെ ജനത്തോടു പറഞ്ഞു, “ദൈവവു 
മായി മൂന്നു ദിവസങ്ങള്‍ക്കുള്ളില്‍ ഒരു യോഗ 
ത്തിനു തയ്യാറാവുക. ആ സമയം വരെ പുരു 
ഷന്മാര്‍ സ്ത്രീകളെ സ്പര്‍ശിക്കരുത്‌.” 

1മൂന്നാം ദിവസം പ്രഭാതത്തില്‍ തിങ്ങിയ 
ഒരു മേഘം മലയിലേക്കിറങ്ങി വന്നു. ഇടിയും 
മിന്നലും വലിയൊരു കാഹളശബ്ദവും അവി 
ടെയുണ്ടായി. പാളയത്തിലുണ്ടായിരുന്നവരെ 
ല്ലാം ഭയന്നു. 17അനന്തരം മോശെ ദൈവത്തിനു 























പുറപ്പാട്‌ 19:18-20:20 


കാണാനായി ജനങ്ങളെ മലയടിവാരത്തി 
ലേക്കു കൊണ്ടുപോയി. 1$സീനായിപര്‍വ്വതം 
പുക കൊണ്ടു മൂടപ്പെട്ടിരുന്നു. ഒരു തീച്ചൂളയില്‍ 
നിന്നെന്നപോലെ മലയില്‍നിന്നും പുക ഉയ 
ര്‍ന്നു. യഹോവ അഗ്നിയില്‍ മലയിലേക്കി 
റങ്ങി വന്നതാണിതിനു കാരണം. കൂടാതെ മല 
യാകെ കുലുങ്ങാനും തുടങ്ങി. $4്കാഹളത്തില്‍ 
നിന്നുള്ള ശബ്ദം കൂടുതല്‍ ഉച്ചത്തില്‍ മുഴങ്ങി. 
എല്ലായ്‌പ്പോഴും മോശെ ദൈവത്തോടു സംസാ 
രിച്ചു. ഇടിമുഴക്കം പോലൊരു ശബ്ദത്തില്‍ 
ദൈവം അവനു മറുപടിയും നല്‍കി. 
20അങ്ങനെ യഹോവ സീനായി പര്‍വൃതത്തി 
ലേക്ക്‌ ഇറങ്ങിവന്നു. യഹോവ സ്വര്‍ഗ്ഗത്തില്‍ 
നിന്നും മലമുകളിലേക്കിറങ്ങി വന്നു. അനന്തരം 
യഹോവ മോശെയെ തന്നോടൊപ്പം മലയി 
ലേക്കു വരാന്‍ ക്ഷണിച്ചു. അതിനാല്‍ മോശെ 
മലമുകളിലേക്കു കയറി. 2യഹോവ മോശെ 
യോടു പറഞ്ഞു, “താഴേക്കു ചെന്ന്‌ ജനങ്ങളോടു 
എന്‍റെ അടുത്തേക്കു വരികയോ എന്നെ 
നോക്കുകയോ ചെയ്യരുതെന്ന്‌ പറയുക. അവ 
രിതു ചെയ്താല്‍ അനവധിപേര്‍ മരിക്കും. 
2എനന്‍െറയടുത്തേക്കു വരുന്ന പുരോഹിത 
ന്മാരോടും ഈ പ്രത്യേകസമാഗമത്തിനായി 
തയ്യാറെടുക്കുവാ൯ പറയുക. അവരങ്ങനെ 
ചെയ്തില്ലെങ്കില്‍ ഞാനവരെ ശിക്ഷിക്കും.” 
മോശെ യഹോവയോടു പറഞ്ഞു, “പക്ഷേ 
ജനങ്ങള്‍ക്ക്‌ മലമുകളിലേക്കു വരാനാവില്ല. ഒരു 
വര വരയ്ക്കുവാനും അതു മുറിച്ചു കടന്നു 
ആരും വിശുദ്ധഭൂമിയിലേക്കു വരരുതെന്നും 
അങ്ങു തന്നെയാണല്ലോ പറഞ്ഞത്‌.” 
24യഹോവ അവനോടു പറഞ്ഞു, “ആളുകള്‍ 
ക്കിടയിലേക്കിറങ്ങിച്െല്ലുക. അഹരോനെയും 
കൂട്ടി മടങ്ങിവരിക. പക്ഷേ എന്‍െറ അടു 
ത്തേക്കു വരാന്‍ പുരോഹിതന്മാരെയോ ജനങ്ങ 








ളെയോ അനുവദിക്കാതിരിക്കുക. അവര്‍ 
അധികം അടുത്തുവന്നാല്‍ ഞാന്‍ അവരെ 
ശിക്ഷിക്കും.” 


25അതിനാല്‍ മോശെ താഴേക്കിറങ്ങിച്ചെന്ന്‌ 
ജനങ്ങളോട്‌ ഇതെല്ലാം പറഞ്ഞു. 


പത്തു കല്പനകള്‍ 
അനന്തരം ദൈവം പറഞ്ഞു, 2“നിങ്ങളുടി 
2 മകളായിരുന്ന ഈജിപ്തില്‍നിന്ന്‌ നിങ്ങ 
ളെ മോചിപ്പിച്ച നിങ്ങളുടെ ദൈവമായ 
യഹോവ ഞാനാകുന്നു. അതിനാല്‍ ഈ കല്പന 
കള്‍ നിങ്ങളനുസരിക്കണം: 


3“എന്നെ അല്ലാതെ മറ്റു ദൈവങ്ങളെ 
യൊന്നും നിങ്ങള്‍ ആരാധിക്കരുത്‌. 

“ഒരു വിഗ്രഹവും നിങ്ങള്‍ ഉണ്ടാക്കരുത്‌. 
ആകാശത്തിലോ ഭൂമിയിലെ ജലത്തിന്‍െറ 
ആഴങ്ങളിലോ ഉള്ള ഒന്നിന്‍െറയും പ്രതിമയു 
ണ്ടാക്കുകയോ രൂപം മെനയുകയോ ചെയ്യ 
രുത്‌. ടഒരു തരത്തിലുള്ള വിഗ്രഹത്തെയും 
ആരാധിക്കുകയോ ശുശ്രൂഷിക്കുകയോ 
ചെയ്യാന്‍ പാടില്ല. എന്തെന്നോ? നിങ്ങളുടെ 
ദൈവമായ യഹോവ ഞാനാകുന്നു. മറ്റു 
ദൈവങ്ങളെ എന്‍റെ ജനത ആരാധിക്കു 
ന്നത്‌ ഞാന്‍ വെറുക്കുന്നു. എനിക്കെതിരെ 
പാപം ചെയ്യുന്നവര്‍ എന്‍െറ ശത്രുക്കളാകും. 
അവരെ ഞാന്‍ ശിക്ഷിക്കുകയും ചെയ്യും. 
അവരുടെ മക്കളും കൊച്ചുമക്കളും മാത്രമല്ല 
അവരുടെ മക്കള്‍ പോലും ശിക്ഷിക്കപ്പെടാം. 
പക്ഷേ എന്‍െറ കല്പനകള്‍ അനുസരിക്കു 














76 


കയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന 
വരോട്‌ ഞാന്‍ കരൂണകാട്ടും. അവരുടെ 
ആയിരക്കണക്കിന്‌ തലമുറകളോടു ഞാന്‍ 
കരുണാമയനായിരിക്കും! 

നിങ്ങളുടെ ദൈവമായ യഹോവയുടെ 
നാമം നിങ്ങളൊരിക്കലും തെറ്റായ മാര്‍ഗ്ഗ 
ത്തില്‍ ഉപയോഗിക്കരുത്‌. ആ നാമം തെറ്റായ 
രീതിയില്‍ ഉപയോഗിക്കുന്നവന്‍ അപരാധി 
യാകും. യഹോവ അവനെ നിഷ്കളങ്കനാ 
ക്കുകയില്ല. 

“ശബ്ബത്ത്‌ ഒരു വിശേഷദിവസമായി 
ത്തന്നെ നിങ്ങള്‍ കാണണം. 9ആഴ്ചയില്‍ 
ആറു ദിവസം ജോലി ചെയ്യുക. 1പക്ഷേ 
ഏഴാം ദിവസം നിങ്ങളുടെ ദൈവമായ 
യഹോവയെ ആദരിക്കുന്നതിനുള്ള വിശ്രമ 
ദിനമാണ്‌. അന്ന്‌ ആരും ജോലി ചെയ്യരുത്‌. 
നിങ്ങള്‍ മാത്രമല്ല, നിങ്ങളുടെ പുത്രന്മാരും 
പുത്രിമാരും അടിമസ്ത്രീകളും പുരുഷന്താ 
രുമൊന്നും അന്ന്‌ ഒരു പണിയുമെടുക്കരുത്‌. 
നിങ്ങളുടെ മൃഗങ്ങളും നിങ്ങളുടെ നഗരങ്ങ 
ളില്‍ താമസിക്കുന്ന അന്യദേശക്കാരും അന്നു 
ജോലി ചെയ്യരുത്‌! എന്തെന്നാല്‍, ആറു 
ദിവസം ജോലി ചെയ്ത്‌ യഹോവ ആകാശ 
വും ഭൂമിയും സമുദ്രവും അവയിലുള്ളവയും 
സൃഷ്ടിച്ചു. ഏഴാം ദിവസം ദൈവം വിശ്ര 
മിച്ചു. അങ്ങനെ, വിശ്രമത്തിന്റെ ദിവസ 
മായ ശബ്ബത്തിനെ യഹോവ അനുഗ്രഹിച്ചു. 
യഹോവ ആ ദിവസത്തെ വളരെ പ്രത്യേക 
തയുള്ളതാക്കി. 























12“നിങ്ങള്‍ നിങ്ങളുടെ പിതാവിനെയും 
മാതാവിനെയും ആദരിക്കുക. അങ്ങനെ 
ചെയ്താല്‍ നിങ്ങളുടെ ദൈവമായ 
യഹോവ നിങ്ങള്‍ക്ക്‌ തരുന്ന ഭൂമിയില്‍ ഒരു 
സമ്പൂര്‍ണ്ണ ജീവിതം നിങ്ങള്‍ക്കുണ്ടാവും. 

13“നിങ്ങള്‍ ആരെയും കൊല്ലരുത്‌. 

14“നിങ്ങള്‍ വൃഭിചരിക്കരുത്‌. 

15“നിങ്ങള്‍ ഒന്നും മോഷ്ടിക്കരുത്‌. 

1നിങ്ങളൊരിക്കലും മറ്റുള്ളവരെപ്ഛറ്റി 
നുണ പറയരുത്‌. 


17“അയല്‍ക്കാരന്‍െറ വീട നിങ്ങള്‍ മോഹി 
ക്കരുത്‌. അവന്‍െറ ഭാര്യയെ നിങ്ങള്‍ മോഹി 
ക്കരുത്‌. അവന്‍െറ ആണടിമകളെയും പെണ്ണ 
ടിമകളെയും നിങ്ങള്‍ മോഹിക്കരുത്‌. അവ 
ന്‍െറ കന്നുകാലികളെയോ കഴുതകളെയോ 
നിങ്ങള്‍ മോഹിക്കരുത്‌. മറ്റൊരാളുടെ ഒരു 
വസ്തുവും നിങ്ങള്‍ മോഹിക്കരുത്‌!” 





ജനങ്ങള്‍ക്ക്‌ ദൈവഭയം 

18ഈ സമയത്ത്‌ താഴ്വരയിലായിരുന്ന ജന 
ങ്ങള്‍ മലമുകളില്‍ ഇടിമുഴക്കം കേള്‍ക്കുകയും 
മിന്നല്‍പ്പിണരുകള്‍ കാണുകയും ചെയ്തു. മല 
യില്‍നിന്നും പുക ഉയരുന്നത്‌ അവര്‍ കണ്ടു. 
അവര്‍ പേടിച്ചിരുന്നു. അവര്‍ ഭയന്നു വിറച്ചു. 
അവര്‍ മലയില്‍നിന്നും വളരെ മാറി നിന്ന്‌ 
നിരീക്ഷിച്ചു. അനന്തരം ജനങ്ങള്‍ മോശെ 
യോടു പറഞ്ഞു, “അങ്ങയ്ക്കു ഞങ്ങളോടു 
സംസാരിക്കണമെങ്കില്‍ ഞങ്ങള്‍ ശ്രവിക്കാം. 
പക്ഷേ ദൈവം ഞങ്ങളോടു സംസാരിക്കാന്‍ 
അനുവദിക്കരുത്‌. അങ്ങനെയുണ്ടായാല്‍ 
ഞങ്ങള്‍ മരിക്കും.” 

2അപ്പോള്‍ മോശെ ജനങ്ങളോടു പറഞ്ഞു, 
“ഭയപ്പെടരുത്‌! നിങ്ങളെ പരീക്ഷിക്കാന്‍ 





യഹോവ വന്നിരിക്കുന്നു. നിങ്ങള്‍ പാപം 
ചെയ്യാതിരിക്കുന്നതിന്‌ ദൈവത്തെ ആദരിക്കു 
ണമെന്ന്‌ അവന്‍ ആഗ്രഹിക്കുന്നു.” 

2 മോശെ, ദൈവമിരുന്ന കാര്‍മേഘത്തിനടു 
ത്തേക്കു പോയപ്പോള്‍ ജനം മലയില്‍നിന്നും 
അകന്നു നിന്നു. 2അപ്പോള്‍ യഹോവ മോശെ 
യെ ഈ കാര്യങ്ങള്‍ യിസ്രായേല്‍ജനതയോടു 
പറയാന്‍ നിയോഗിച്ചു, “ഞാന്‍ സ്വര്‍ഗ്ഗത്തില്‍ 
നിന്നും നിങ്ങളോടു സംസാരിക്കുന്നത്‌ നിങ്ങള്‍ 
കണ്ടു. അതിനാല്‍ നിങ്ങള്‍ എന്നോടു മത്സരി 
ക്കാന്‍ സ്വര്‍ണ്ണം കൊണ്ടോ വെള്ളികൊണ്ടോ 
യാതൊരു വിഗ്രഹങ്ങളും ഉണ്ടാക്കരുത്‌. വ്യാജ 
ദൈവങ്ങളെ നിങ്ങള്‍ ഉണ്ടാക്കരുത്‌. 

24“എനിക്കായി ഒരു പ്രത്യേക യാഗപീഠം 
ഉണ്ടാക്കുക. മണ്ണ്‌ ഉപയോഗിച്ചു വേണം അതു 
ണ്ടാക്കാന്‍. ഹോമയാഗങ്ങളും സമാധാനബ 
ലികളും ആ യാഗപീഠത്തില്‍ അര്‍പ്പിക്കുക. 
കൂടാതെ നിന്‍െറ കുഞ്ഞാടുകളെയും കന്നുകാ 
ലികളെയും ഉപയോഗിക്കുക. എന്നെ ഓര്‍മ്മി 
ക്കാന്‍ ഞാന്‍ പറയുന്നിടങ്ങളിലെല്ലാം നിങ്ങള്‍ 
ഇത്‌ ഉണ്ടാക്കണം. അപ്പോള്‍ ഞാന്‍ വന്ന്‌ 
നിങ്ങളെ അനുഗ്രഹിക്കും. 2&കല്ലുപയോഗി 
ച്ചാണ്‌ യാഗപീഠം ഉണ്ടാക്കുന്നതെങ്കില്‍ ഇരു 
മ്പായുധംകൊണ്ട്‌ വെട്ടിയെടുത്ത കല്പ്‌ ഉപയോ 
ഗിക്കരുത്‌. അങ്ങനെ ചെയ്താല്‍ ഞാന്‍ ആ 
യാഗപീഠം സ്വീകരിക്കില്ല. 2യോഗപീഠത്തി 
ലേക്കു കയറാന്‍ പടവുകളുണ്ടാക്കരുത്‌. പടവു 
കളുണ്ടാക്കിയാല്‍, മുകളില്‍ ബലിപീഠത്തി 
ലേക്കാരെങ്കിലും നോക്കുമ്പോള്‍ അവര്‍ നിങ്ങ 
ളുടെ നഗ്നത കാണും.” 











മറ്റു നിയമങ്ങളും കല്പനകളും 
അനന്തരം ദൈവം മോശെയോടു പറ 
ഞ്ഞു, “നീ ജനങ്ങള്‍ക്കു പറഞ്ഞു കൊടു 
ക്കേണ്ട മറ്റു നിയമങ്ങള്‍ ഇനി പറയുന്നു: 
2*നിങ്ങള്‍ ഒരു എബ്രായ അടിമയെ 
വാങ്ങിയാല്‍ ആ അടിമ ആറു വര്‍ഷത്തേക്കേ 
നിങ്ങളെ സേവിക്ക. ആറു വര്‍ഷങ്ങള്‍ക്കു 
ശേഷം അവന്‍ സ്്വതന്ത്രനാകും. അവന്‍ പ്രതി 
ഫലമൊന്നും നല്‍കുകയില്ല. 3നിങ്ങളുടെ 
അടിമയാകുമ്പോള്‍ അയാള്‍ അവിവാഹിതനാ 
ണെങ്കില്‍ അയാള്‍ സ്വതന്ത്രനായി പോകു 
മ്പോള്‍ അങ്ങനെ തന്നെ പോകട്ടെ. എന്നാല്‍ 
നിങ്ങളുടെ അടിമയാകുമ്പോള്‍ അയാള്‍ 
വിവാഹിതനാണെങ്കില്‍ ഭാര്യയോടുകൂടി 
ത്തന്നെ അവന്‍ സ്വതന്ത്രനാകട്ടെ. അവിവാ 
ഹിതനായ അടിമയ്ക്ക്‌ യജമാനന്‍ ഒരു ഭാര്യയെ 
നല്‍കുകയും ആ ഭാര്യ പുത്രന്മാര്‍ക്കോ പുത്രി 
മാര്‍ക്കോ ജന്മം നല്‍കുകയും ചെയ്താല്‍ 
അവളും അവളുടെ കുട്ടികളും യജമാനന്‍േറ 
തായിരിക്കും. നിശ്ചിതവര്‍ഷങ്ങള്‍ക്കു ശേഷം 
അടിമ സ്വതന്ത്രനായിത്തീരും. 

“എന്നാല്‍ അടിമയ്ക്ക്‌ ഇനിയും യജമാന 
നോടൊത്തുതന്നെ തുടരാമെന്നു തീരുമാനി 
ക്കാം. “ഞാന്‍ എന്‍െറ യജമാനനെ സ്നേഹി 
ക്കുന്നു. ഞാനെനന്‍െറ ഭാര്യയെയും കുട്ടികളെയും 
സ്നേഹിക്കുന്നു, ഞാന്‍ സ്വതന്ത്രനായിപ്പോ 
വില്ല- ഞാന്‍ ഇവിടെ തങ്ങും” എന്ന്‌ അയാള്‍ 
പറയണമെന്നു മാത്രം. അങ്ങനെ സംഭവിച്ചാല്‍ 
യജമാനന്‍ അടിമയെ ദൈവത്തിനു മുമ്പില്‍ 
കൊണ്ടുവരും. യജമാനന്‍ അവനെ ഒരു വാതി 
ലിലേക്കോ കട്ടിളക്കാലിലേക്കോ കൊണ്ടു വര 
ണം. എന്നിട്ട്‌ യജമാനന്‍ അടിമയുടെ ചെവി 








77 


പുറപ്പാട്‌ 20:21-21:21 


ഒരു മൂര്‍ച്ചയുള്ള ഉപകരണം കൊണ്ട്‌ തുളയ്ക്ക 
ണം. അപ്പോള്‍ അടിമ ആ യജമാനനെ തന്‍െറ 
ജീവിതകാലം മുഴുവന്‍ സേവിക്കും. 

“ഒരുവന്‍ തന്‍െറ പുത്രിയെ അടിമയായി 
വില്‍ക്കാന്‍ തീരുമാനിച്ചേക്കാം. അങ്ങനെ സംഭ 
വിച്ചാല്‍ അവളെ സ്വതന്ത്രയാക്കുന്നതിനുള്ള 
ചട്ടങ്ങള്‍ ഒരു ആണടിമയെ സ്വതന്ത്രനാക്കുന്ന 
ചട്ടങ്ങള്‍ പോലെയല്ല. &യജമാന൯ന്‍ ആ അടിമ 
പ്ലെണ്ണില്‍ സന്തുഷ്ടനായില്ലെങ്കില്‍ അയാള്‍ക്ക്‌ 
അവളെ അവളുടെ പിതാവിനു തന്നെ തിരിച്ചു 
വില്‍ക്കാം. അവളെ വിവാഹം കഴിക്കാമെന്ന്‌ 
യജമാനന്‍ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കില്‍ 
അവളെ മറ്റുള്ളവര്‍ക്കു വില്‍ക്കാനുള്ള അവകാ 
ശം അയാള്‍ക്ക്‌ നഷ്ടപ്പെടും. *അടിമപ്പെണ്ണിനെ 
തന്‍െറ പുത്രനെക്കൊണ്ടു വിവാഹം കഴിപ്പിക്കാ 
മെന്ന്‌ യജമാനന്‍ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെ 
ങ്കില്‍ അവളെ ഒരടിമയെപ്പോലെ കരുതരുത്‌. 
ഒരു മകളെപ്പോലെ തന്നെ കരുതണം. 

10“യജമാനന്‍ മറ്റൊരു സ്ത്രീയെ വിവാഹം 
ചെയ്താല്‍ ആദൃഭാര്യക്ക്‌ വസ്ത്രവും ഭക്ഷ 
ണവും ഒട്ടും കുറയ്ക്കരുത്‌. വിവാഹത്തിലൂടെ 
അവള്‍ക്കവകാശപ്പെട്ടതൊക്കെ അവള്‍ക്ക്‌ തുട 
ര്‍ന്നും കൊടുക്കണം. അയാള്‍ അവള്‍ക്കു 
വേണ്ടി ഈ മൂന്നു കാര്യങ്ങള്‍ ചെയ്യണം. അയാ 
ങ്ങനെ ചെയ്തില്ലെങ്കില്‍ അവള്‍ ചിലവൊ 
ന്നും കൂടാതെ സ്വതന്ത്രയാകും. അവള്‍ക്ക്‌ അയാ 
ളോടു യാതൊരു സാമ്പത്തിക ബാദ്ധ്യതയു 
മില്ല. 

12“ഒരാള്‍ ആരെയെങ്കിലും അടിച്ചു കൊ 
ന്നാല്‍ അയാളെയും കൊല്ലണം. 13എന്നാല്‍ 
അതൊരപകടമരണമായിരിക്കുകയും കൊല്ലു 
വാനയാള്‍ ആലോചിക്കാതിരിക്കുകയും ചെ 
യ്താല്‍ ദൈവമാണതു സംഭവിപ്പിച്ചതെന്നു 
കരുതുക. സുരക്ഷയ്ക്കുവേണ്ടി ജനങ്ങള്‍ക്കു 
പ്രാപിക്കാവുന്ന ചില പ്രത്യേക സ്ഥലങ്ങള്‍ 
ഞാന്‍ തെരഞ്ഞെടുക്കും. അതിനാല്‍ അയാള്‍ക്ക്‌ 
അതി ലൊരുസ്ഥലത്തേക്ക്‌ ഓടിപ്പോകാം. 
4പക്ഷേ ഒരാള്‍ കോപം നിമിത്തമോ വെറുപ്പു 
നിമിത്തമോ മറ്റൊരാളെ കരുതിക്കൂട്ടി വധി 
ക്കാന്‍ പദ്ധതിയിട്ടാല്‍ കൊലയാളി ശിക്ഷിക്ക 
പ്പെടണം. അവനെ എന്‍െറ യാഗപീഠത്തിന 
ടുത്തുനിന്നും കൊണ്ടുപോയി വധിക്കണം. 

15*തനന്‍െറ അപ്പനെയോ അമ്മയെയോ തല്ലു 
ന്നവനും വധിക്കപ്പെടണം. 

16“ഒരുവന്‍ മറ്റൊരാളെ മോഷ്ടിച്ചെടുത്ത്‌ 
അടിമയായി വില്‍ക്കുകയോ സ്വന്തം അടിമയാ 
ക്കുകയോ ചെയ്താല്‍ അയാള്‍ വധിക്കപ്പെ 
ടണം. 

1 താതാപിതാക്കളെ 
വധിക്കപ്പെടണം. 
18“രണ്ടു പേര്‍ തമ്മില്‍ തര്‍ക്കമുണ്ടായാല്‍ ഒരു 
വന്‍ മറ്റവനെ കല്പുകൊണ്ടോ മുഷ്ടികൊണ്ടോ 
ഇടിച്ചാല്‍ നിങ്ങള്‍ അയാളെ എങ്ങനെ ശിക്ഷി 
ക്കും? മുറിവേറ്റയാള്‍ se a മുറി 
വേല്ലിച്ചവനെ വധിക്കേണ്ടതില്പ. മുറിവേറ്റ 
യാള്‍ രോഗശയുയിലായാല്‍ മുറിവേല്ലിച്ചവ൯ 
അയാള്‍ക്കു താങ്ങായിരിക്കണം. അയാളുടെ 
സമയം നഷ്ടപ്പെടുന്നതിന്‌ മറ്റവന്‍ നഷ്ടപരി 
ഹാരം നല്‍കണം. അയാള്‍ക്ക്‌ പൂര്‍ണ്ണമായും 
സുഖപ്പെടുംവരെ ഇങ്ങനെ ചെയ്യണം. 

20“പിലര്‍ ചിലപ്പോള്‍ തങ്ങളുടെ ആണ്‍ അടി 
മകളെയോ പെണ്‍ അടിമകളെയോ മര്‍ദ്ദിച്ചെ 
ന്നുവരാം. അടികൊണ്ട്‌ അടിമ മരിച്ചുവെങ്കില്‍ 
കൊലയാളി ശിക്ഷിക്കപ്പെടണം. മ്പക്ഷേ 




















ശപിക്കുന്നവനും 











പുറപ്പാട്‌ 21:22-22:9 


അടിമ മരിക്കാതിരിക്കുകയും കുറേ ക്കാലത്തിനു 
ശേഷം അയാള്‍ സുഖം പ്രാപിക്കുകയും ചെ 
യ്താല്‍ മര്‍ദ്ദകന്‍ ശിക്ഷിക്കപ്പെടരുത്‌. എന്തു 
കൊണ്ടെന്നാല്‍ യജമാനന്‍ അടിമയെ പണം 
കൊടുത്തു വാങ്ങിയതിനാല്‍ അത്‌ അയാളുടെ 
സ്വന്തമാണ്‌. 22“രണ്ടു പുരുഷന്മാര്‍ തമ്മില്‍ 
ഏറ്റുമുട്ടുന്നതിനിടയ്ക്ക്‌ അവര്‍ ഒരു ഗര്‍ഭിണി 
യെ മുറിവേല്ലിച്ചു എന്നുവരാം. അത്‌ അവള്‍ 
മാസം തികയാതെ പ്രസവിക്കാന്‍ കാരണമാ 
യേക്കാം. അവള്‍ക്ക്‌ കാര്യമായ പീഡ ഏറ്റിട്ടില്ല 
ങ്കില്‍ അവളെ മുറിവേല്ലിച്ചവന്‍ ചെറിയൊരു 
പിഴ ഒടുക്കണം. അയാള്‍ എത്ര കൊടുക്കണ 
മെന്ന്‌ അവളുടെ ഭര്‍ത്താവ്‌ നിശ്ചയിക്കും. 
അതിനയാളെ ന്യായാധിപന്‍ സഹായിക്കും. 
23എന്നാല്‍ അവള്‍ക്ക്‌ നല്ല മുറിവ്‌ ഏറ്റിട്ടുണ്ടെ 
ങ്കില്‍ അവളെ ഉപദ്രവിച്ചവന്‍ ern 
ടണം. ഒരാള്‍ കൊല്ലപ്പെട്ടാല്‍ കൊന്നവന്‍ വധ 
ക്കപ്പെടണം. ഒരു ജീവനു പകരം മറ്റൊരു ജീവന്‍, 
കണ്ണിനു പകരം കണ്ണ്‌, പല്ലിനു പകരം പല്ല്‌, 
കൈയ്ക്കു പകരം കൈ, കാലിനു പകരം കാല, 
25പൊള്ളലിനു പകരം പൊള്ളല്‍, മുറി വിനു 
പകരം മുറിവ്‌, അടിക്ക്‌ പകരം അടി 

ന്നിങ്ങനെയായിരിക്കണം ശിക്ഷ. 

26“ഒരാള്‍ ഒരടിമയുടെ കണ്ണില്‍ അടിച്ചു ക്ഷത 
മേല്ലിച്ചാല്‍ അടിമ സ്വതന്ത്രനാകും. അവന്‍െറ 
കണ്‌ അവന്‍െറ സ്വാതന്ത്രത്തിന൯െറ വിലയാ 
യിരിക്കും. അടിമ ആണായാലും പെണ്ണായാലും 
ഇങ്ങനെ തന്നെ. 27ീയജമാന൯ന്‍ അടിമയുടെ 
വായില്‍ തല്ലി അവന്‍െറ പല്ലു കൊഴിച്ചാല്‍ 
അടിമ സ്വതന്ത്രനാകും. അവന്‍െറ പല്ലായി 
രിക്കും അവന്‍െറ സ്വാതന്ത്രയത്തിന്‍െറ വില. 
അടിമ പെണ്ണായാലും ആണായാലും അങ്ങനെ 
തന്നെ. 

28“ഒരു കാള ഒരു പുരുഷനെയോ സ്ത്രീ 
യെയോ കൊന്നാല്‍ നിങ്ങള്‍ അതിനെ കല്ലെറി 
ഞ്ഞു കൊല്ലണം. ആ കാളയെ നിങ്ങള്‍ തിന്ന 
രുത്‌. എന്നാല്‍ കാളയുടെ ഉടമ കുറ്റക്കാരനായി 
രിക്കുകയില്ല. 2എന്നാല്‍ കാളയ്ക്ക്‌ ആളുകളെ 
ആക്രമിക്കുന്നത്‌ ശീലമായിരിക്കുകയും അതി 
നെറ പേരില്‍ ഉടമയ്ക്ക്‌ താക്കീതു നല്‍കുകയും 
ചെയ്തിട്ടുണ്ടെങ്കില്‍ ഉടമ കുറ്റക്കാരന്‍ തന്നെ. 
എന്തുകൊണ്ടെന്നാല്‍ അയാള്‍ കാളയെ അതി 
നെറ സ്ഥലത്ത്‌ കെട്ടിയിട്ടില്ല. അതിനാല്‍ കാള 
കെട്ടഴിഞ്ഞു നടന്ന്‌ ആരെയെങ്കിലും കൊന്നാല്‍ 
ഉടമയായിരിക്കും കുറ്റക്കാരന്‍. നിങ്ങള്‍ കാളയെ 
കല്ലെറിഞ്ഞു കൊല്പുന്നതോടൊപ്പം തന്നെ 
ഉടമയേയും വധിക്കണം. 30എന്നാല്‍ മരിച്ചയാ 
ളുടെ വീട്ടുകാര്‍ പണം സ്വീകരിച്ചുവെന്നു 











78 


പണം കൊടുത്തു കഴിഞ്ഞാല്‍ ചത്ത മൃഗത്തെ 
അയാശക്കെടുക്കാം. 

35“ഒരാളുടെ കാള മറ്റൊരാളുടെ കാളയെ കൊ 
ന്നാല്‍ ജീവിചിരിക്കുന്ന കാളയെ അവര്‍ക്കു 
വില്‍ക്കാം. വിറ്റ കാളയുടെ വിലയുടെ പകുതി 
ഇരുവരും പങ്കുവയ്ക്കണം. കൂടാതെ ചത്ത കാള 
യുടെ പകുതി വീതവും ഇരുവര്‍ക്കും ലഭിക്കും. 
36എന്നാല്‍ മുമ്പ്‌ ആ കാള മറ്റു മൃഗങ്ങളെ ഉപ 
ദ്രവിച്ചിട്ടുണ്ടെങ്കില്‍ ആ കാളയുടെ ഉടമ തീര്‍ച്ച 
യായും തെറ്റുകാരനാണ്‌. ആ കാള മറ്റൊരു 
കാളയെ കൊന്നാല്‍ ഉടമ അതിനെ അഴിച്ചുവിട്ട 
തിനന്‍െറ പേരില്‍ കുറ്റക്കാരനാകും. അയാള്‍ കാള 
യ്ക്കു പകരം കാളയെ നല്‍കണം. തന്‍െറ കാള 
യെ അയാള്‍ ചത്ത കാളയ്ക്കു പകരം നല്‍ 
കണം. പക്ഷേ ചത്ത മൃഗത്തെ അയാള്‍ക്കു 
കൈവശം വെയ്ക്കാം. 

“ഒരു കാളയെയോ കുഞ്ഞാടിനെയോ 
22 മോഷ്ടിക്കുന്നവനെ നിങ്ങള്‍ എങ്ങനെ 
ശിക്ഷിക്കും? അയാള്‍ അതിനെ കൊല്ലുകയോ 
വില്‍ക്കുകയോ ചെയ്താല്‍ അതിനെ മടക്കി 
ക്കൊടുക്കാ൯ അയാള്‍ക്കാവില്ല. അതിനാല്‍ 
താന്‍ മോഷ്ടിച്ച ഒരു കാളയ്ക്കു പകരം അഞ്ചു 
കാളകളെ നല്‍കണം. അഥവാ മോഷ്ടിച്ച ഒരു 
കുഞ്ഞാടിനു പകരം നാലു കുഞ്ഞാടുകളെ നല്‍ 
കണം. മോഷണത്തിന്‌ അയാള്‍ നഷ്ടപരി 
ഹാരം നല്‍കിയേ പറ്റൂ. 24അവന്‍ ഒന്നുമില്ലെ 
ങ്കില്‍ അവനെത്തന്നെ അടിമയായി വില്‍ 
ക്കണം. അവന്‍ മോഷ്ടിച്ച മൃഗങ്ങള്‍ അപ്പോഴും 
അവന്‍െറ പക്കലുണ്ടെന്നു നിങ്ങള്‍ കണ്ടെത്തി 
യാല്‍ അവന്‍ താന്‍ മോഷ്ടിച്ച ഓരോ മൃഗ 
ത്തിനും പകരമായി ഈരണ്ടു മൃഗങ്ങളെ ഉടമ 
യ്ക്കു നല്‍കണം. മൃഗം കാളയാണോ കഴുത 
യാണോ കുഞ്ഞാടാണോ എന്നതു പ്രശ്നമല്ല. 

“ഒരു കള്ളന്‍ രാത്രിയില്‍ ഭവനഭേദനം നട 
ത്താന്‍ ശ്രമിക്കുന്നതുകണ്ട്‌ ആരെങ്കിലും അവ 
നെ വധിച്ചാല്‍ ആ കൊലപാതകത്തിലാരും 
കുറ്റവാളിയായിരിക്കില്ല. എന്നാല്‍ ആ കൊല 
പാതകം പകലാണു നടക്കുന്നതെങ്കില്‍ കൊന്ന 
യാള്‍ കുറ്റവാളി തന്നെ. 

ട്“ഒരാള്‍ തന്‍െറ വയലിലോ മുന്തിരിത്തോടു 
ത്തിലോ തീയിട്ടാല്‍ ആ തീ തന്‍െറ അയല്‍ക്കാ 
രന്‍െറ വയലിലേക്കോ മുന്തിരിത്തോട്ടത്തി 
ലേക്കോ പടര്‍ന്നുപിടിച്ചാല്‍ അയാള്‍ തന്‍െറ 
ഏറ്റവും നല്ല വിളവ്‌ അയല്‍ക്കാരന്‍ നഷ്ടപ 
രിഹാരമായി നല്‍കണം. 

“ഒരുവന്‍ തന്‍െറ വയലിലെ മുള്‍പ്പടര്‍പ്പിനു 
തീവയ്ക്കുകയും ആ തീ അയല്‍ക്കാരന്‍െറ വയ 
ലിലേക്കു പടര്‍ന്നു പിടിക്കുകയും ചെയ്താല്‍ 

















വരാം. അങ്ങനെയെങ്കില്‍ കാളയുടെ ഉടമ വധി 
ക്കപ്പെടേണ്ടതില്ല. പക്ഷേ ന്യായാധിപന്‍ വിധി 
ക്കുന്നയത്ര പണം അയാള്‍ നല്‍കണം. 
31“കാള ഒരുവന്‍റെ പുത്രനെയോ പുത്രി 
യെയോ കൊന്നാലും ഇതേ നിയമം പാലിക്ക 
പ്പെടണം. 3കോള ഒരടിമയെയാണ്‌ കൊല്ലുന്ന 
തെങ്കില്‍ കാളയുടെ ഉടമ അടിമയുടെ യജമാ 
നന്‌ മുപ്പതു വെള്ളിക്കാഗ്‌* കൊടുക്കണം. കാള 
കൊല്ലപ്പെടുകയും വേണം. അടിമ ആണാ 
യാലും പെണ്ണായാലും ഇതു തന്നെ നിയമം. 
33“ഒരുവ൯ ഒരു കിണര്‍ മൂടാതെയിടുകയോ 
കിണറിന്‍െറ മൂടി എടുത്തു മാറ്റുകയോ ചെയ്യു 
ന്നതുകൊണ്ട്‌ ഒരു മൃഗം അതില്‍ വന്നു വീണാല്‍ 
കിണറിന്‍െറ ഉടമയായിരിക്കും ഉത്തരവാദി. 
34അയാള്‍ മൃഗത്തിന്‍റെ വില നല്‍കണം. പക്ഷേ 








മുപ്പതു വെള്ളിക്കാശ്‌ പുതിയൊരടിമയുടെ വില. 


തീ വെച്ചവന്‍ നഷ്ടപരിഹാരം നല്‍കണം. 

“ഒരാള്‍ തന്‍റ അയല്‍ക്കാരനോടു തന്‍െറ 
പണമോ സാധനങ്ങളോ സൂക്ഷിക്കണമെന്ന്‌ 
ആവശ്യപ്പെടാം. അയല്‍ക്കാരന്‍റെ വീട്ടില്‍ 
നിന്ന്‌ ആ പണമോ സാധനങ്ങളോ മോഷ്ടിക്ക 
പ്പെട്ടാല്‍ നിങ്ങള്‍ എന്തു ചെയ്യണം? നിങ്ങള്‍ 
കള്ളനെ കണ്ടുപിടിക്കാന്‍ ശ്രമിക്കണം. നിങ്ങള്‍ 
കള്ളനെ കണ്ടുപിടിച്ചാല്‍ കള്ളന്‍ താന്‍ 
മോഷ്ടിച്ചതിന്‍െറ ഇരട്ടി പകരം നല്‍കണം. 
പക്ഷേ നിങ്ങള്‍ക്ക്‌ കള്ളനെ കണ്ടുപിടിക്കാ 
നായില്ലെങ്കില്‍ വീട്ടുടമ കുറ്റക്കാരനാണോ 
എന്ന്‌ ദൈവം വിധിക്കും. വീട്ടുടമ ദൈവസമ 
ക്ഷത്തു ചെല്ലുകയും അയാള്‍ കള്ളനാണോ 
എന്ന്‌ ദൈവം വിധിക്കുകയും ചെയ്യും. 

“ഒരു കാളയേയോ കഴുതയേയോ ചെമ്മരി 
യാടിനെയോ വസ്ത്രത്തെയോ നഷ്ടപ്പെട്ട 





മറ്റേതെങ്കിലും വസ്തുവിനെയോ ചൊല്ലി 
രണ്ടുപേര്‍ തമ്മില്‍ eT ഒരാള്‍ 
“ഇതെന്‍െറയാണ്‌,” എന്നും മറ്റവന്‍ “അല്ല, ഇതെ 
ന്‍െറയാണ്‌,' എന്നും പറയുമ്പോള്‍ ഇരുവരും 
ദൈവസമക്ഷത്തിലേക്കു പോകണം. ആരാണ്‌ 
അപരാധിയെന്നു ദൈവം നിശ്ചയിക്കും. അപ 
രാധി മറ്റെയാള്‍ക്ക്‌ ആ സാധനത്തിന്‍റെ വില 
യുടെ ഇരട്ടി നല്‍കണം. 

10“ഒരാള്‍ മറ്റൊരാളുടെ കഴുതയെയോ കാള 
യെയോ ആടിനെയോ കുറച്ചുനാള്‍ സൂക്ഷി 
ക്കാന്‍ സമ്മതിക്കുകയും ആ മൃഗത്തിന്‌ എന്തെ 
ങ്കിലും പരിക്കു പറ്റുകയോ അതു ചത്തുപോ 
കുകയോ ആരും കാണാതിരിക്കെ അതു മോഷ്ടി 
ക്കപ്പെടുകയോ ചെയ്താല്‍ എന്തുചെയ്യണം? 
വിതാനല്ല മൃഗത്തെ മോഷ്ടിച്ചതെന്ന്‌ അയല്‍ക്കാ 
രന്‍ വിശദീകരിക്കണം. അതു സത്യമാണെങ്കില്‍ 
താന്‍ മോഷ്ടിച്ചില്ലെന്ന്‌ അയാള്‍ യഹോവ 
യോടു സത്യം ചെയ്യണം. മൃഗത്തിന്‍റെറ ഉടമ 
സ്ഥ൯ ആ സത്യം സ്വീകരിക്കണം. ഉടമയ്ക്ക്‌ 
അയല്‍വാസി നഷ്ടപരിഹാരം കൊടുക്കേണ്ട 
തുമില്ല. പക്ഷേ അയാളാണു മോഷ്ടിച്ചതെ 
ങ്കില്‍ അയാള്‍ നഷ്ടപരിഹാരം നല്‍കിയേ 
തീരൂ. 13ആ മൃഗത്തെ ഏതെങ്കിലും കാട്ടുമൃഗ 
ങ്ങള്‍ കൊന്നതാണെങ്കില്‍ അയല്‍വാസി അതി 
ന്‍െറ മൃതദേഹം തെളിവായി കൊണ്ടുവരണം. 
കൊല്ലപ്പെട്ട മൃഗത്തിനുള്ള നഷ്ടപരിഹാരം 
അയാള്‍ ഉടമയ്ക്ക്‌ നല്‍കുകയും വേണ്ട. 

14“അയല്‍വാസിയുടെ കയ്യില്‍നിന്നും ഒരാള്‍ 
ഏതെങ്കിലും സാധനം കടം വാങ്ങിക്കൊണ്ടുവ 
ന്നാല്‍ ആ സാധനത്തിന്‍െറെറ പൂര്‍ണ്ണ ഉത്തരവാ 
ദിത്വം അയാള്‍ക്കാണ്‌. ഒരു മൃഗത്തിനു പരി 
ക്കേല്‍ക്കുകയോ അതു ചാകുകയോ ചെയ്താല്‍ 
അയല്‍ക്കാരന്‍ അതിന്‍െറ ഉടമയ്ക്കു മൃഗത്തി 
ന്‍െറ നഷ്ടപരിഹാരം നല്‍കണം. അയല്‍ 
വാസി ഉത്തരവാദിയാകാന്‍ കാരണം ഉടമ 
അപ്പോളവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ്‌. 
പക്ഷേ മൃഗത്തോടൊത്ത്‌ ഉടമയുണ്ടായിരുന്നു 
വെങ്കില്‍ അയല്‍വാസി നഷ്ടപരിഹാരം 
കൊടുക്കേണ്ടതില്ല. അഥവാ, മൃഗത്തെക്കൊണ്ട്‌ 
ജോലി ചെയ്യിക്കുന്നതിന്‌ അയല്‍ക്കാരന്‍ പ്രതി 
ഫലം കൊടുക്കുന്നുണ്ടെങ്കില്‍, മൃഗം ചാകു 
കയോ അതിനു പരുക്കേല്‍ക്കുകയോ ചെയ്യു 
ന്നെങ്കില്‍ അയാള്‍ നഷ്ടപരിഹാരം കൊടുക്കേ 
ണ്ടതില്ല. മൃഗത്തെ ഉപയോഗിക്കുന്നതിന്‌ 
അയാള്‍ കൊടുത്ത പണം തന്നെ മതിയായ 
നഷ്ടപരിഹാരമാണ്‌. 

1ഒരാള്‍ അവിവാഹിതയായ ഒരു കന്യ 
കയെ പ്രേരിപ്പിച്ച്‌ അവളുമായി ലൈംഗികബ 





79 


പുറപ്പാട്‌ 22:10-23:4 


21“ഇനജിപ്തില്‍ നിങ്ങള്‍ മുന്പ്‌ വിദേശികളാ 
യിരുന്നെന്ന കാര്യം ഓര്‍മ്മിക്കുക. അതിനാല്‍ 
നിങ്ങളുടെ നാട്ടില്‍ വിദേശിയായിരിക്കുന്ന 
ആരെയും നിങ്ങള്‍ വഞ്ചിക്കുകയോ ഉപദ്രവി 
ക്കുകയോ ചെയ്യുരുത്‌. 

22“വിധവകളോടോ മാതാപിതാക്കളില്ലാത്ത 
കൂട്ടികളോടോ നിങ്ങള്‍ ഒരു ക്രൂരതയും പ്രവ 
ര്‍ത്തിക്കരുത്‌. 22ആ വിധവകളോടോ അനാഥ 
രോടോ നിങ്ങള്‍ എന്തെങ്കിലും തെറ്റായതു ചെ 
യ്താൽ അവരെന്നെ വിളിച്ചു കരയും. അവ 
രുടെ നിലവിളി ഞാന്‍ കേള്‍ക്കും. 24ഞാ൯ 
വളരെ കോപിക്കും. നിങ്ങളെ ഞാന്‍ വാളു 
കൊണ്ട്‌ വധിക്കും. അപ്പോള്‍ നിങ്ങളുടെ ഭാര്യ 
മാര്‍ വിധവകളാകുകയും കുട്ടികള്‍ അനാഥരാ 
വുകയും ചെയ്യും. 

25“ എന്‍റെ ജനതയിലൊരാള്‍ ദരിദ്രനാണെ 
ങ്കില്‍, നിങ്ങളവന്‌ പണം കൊടുക്കുന്നുവെ 
ങ്കില്‍, അതിനു പലിശ വാങ്ങാതിരിക്കുക. 
വേഗം പണം തരാന്‍ നിങ്ങളവനെ നിര്‍ബന്ധി 
ക്കുകയുമരുത്‌. 2നിങ്ങള്‍ക്കൂു തരാനുള്ള പണം 
വൈകാതെ തരാം എന്ന വാഗ്ദാനത്തോടെ 
നിങ്ങള്‍ക്കൊരാള്‍ തന്‍െറ പുതപ്പ്‌ തന്നാല്‍ 
സൂര്യന്‍ അസ്തമിക്കുന്നതിനു മുമ്പുതന്നെ 
നിങ്ങള്‍ ആ പുതച്ച്‌ അവനു തിരിച്ചു നല്‍ 
കണം. ee ae തന്‍െറ ശരീരത്തെ 
പൊതിയാനാവില്ല. ഉറങ്ങുമ്പോള്‍ അയാള്‍ക്കു 
വല്ലാതെ തണുക്കും. അവന്‍ എന്നോടു വിലപി 
ക്കുന്നത്‌ ഞാന്‍ കേള്‍ക്കും. ഞാന്‍ കരുണയുള്ളവ 
നാകയാല്‍ അതു ശ്രദ്ധിക്കും. 

28ദൈവത്തെയോ ജനനേതാക്കളെയോ 
നിങ്ങള്‍ ശപിക്കരുത്‌. 

29“വിളവെടുക്കുമന്പോള്‍ നിങ്ങള്‍ ആദ്യത്തെ 
ധാന്യവും ആദ്യത്തെ പഴസത്തും എനിക്കു തര 
ണം. വര്‍ഷാവസാനംവരെ കാത്തു നില്‍ക്കരുത്‌. 

“നിങ്ങളുടെ ആദ്യജാതപുത്രന്മാരെയും 
നിങ്ങള്‍ എനിക്കു തരണം. 30നിങ്ങളുടെ ആദ്യജാ 
തരായ കന്നുകാലികളെയും ആടുകളെയും 
എനിക്കു തരിക. ആദ്യജാതന്‍ ആദ്യത്തെ ഏഴു 
ദിവസം അതിന്‍െറ മാതാവിനോടൊത്തു നില്‍ 
ക്കട്ടെ. എട്ടാം ദിവസം അവനെ എനിക്കു തരിക. 

31“നിങ്ങള്‍ എന്‍െറ പ്രത്യേക ജനതയാണ്‌. 
അതിനാല്‍ കാട്ടുമൃഗങ്ങള്‍ വധിച്ച മൃഗത്തിനെറ 
മാംസം നിങ്ങള്‍ ഭക്ഷിക്കാതിരിക്കുക. ആ ചത്ത 
മൃഗങ്ങളെ നായ്ക്കള്‍ തിന്നുകൊള്ളട്ടെ. 




















73. മറ്റുള്ളവരെക്കുറിച്ച്‌ നുണ പറയാതിരി 
ക്കുക. നിങ്ങള്‍ കോടതിയില്‍ സാക്ഷി 
യായി നില്‍ക്കുമ്പോള്‍ ദുഷ്ടനായ ഒരുവനെ 





ന്ധത്തിലേര്‍പ്പെട്ടാല്‍ അയാള്‍ അവളെ വിവാ 
ഹം കഴിക്കണം. അയാള്‍ അവളുടെ പിതാവിന്‌ 
മുഴുവന്‍ പെണ്‍പണവും കൊടുക്കണം. 17അയാ 
ളെ വിവാഹം കുഴിക്കാന്‍ തന്‍റെ മകളെ 
പിതാവ്‌ അനുവദിക്കാതിരുന്നാലും അയാള്‍ 
മുഴുവന്‍ തുകയും അവള്‍ക്കു കൊടുക്കണം. 
18“ആഭിചാരപ്രവൃത്തികള്‍ ചെയ്യാന്‍ നിങ്ങള്‍ 
ഒരു സ്ത്രീയെയും അനുവദിക്കരുത്‌. അവളങ്ങ 
നെ ചെയ്താല്‍ പിന്നെ അവളെ ജീവിച്ചിരി 
ക്കാന്‍ നിങ്ങള്‍ അനുവദിക്കരുത്‌. 
19“മൃഗങ്ങളുമായി ലൈംഗികബന്ധം പുലര്‍ 
ത്തുവാനും നിങ്ങള്‍ ഒരാളെയും അനുവദിക്ക 
രുത്‌. അങ്ങനെയുണ്ടായാല്‍ അയാള്‍ കൊല്ലപ്പെ 
ടണം. 2വ്യാജദൈവത്തിനു ബലിയര്‍പ്പിക്കുന്ന 
വനെ നശിപ്പിക്കണം. യഹോവയായ ദൈവ 
ത്തിനു മാത്രമേ നിങ്ങള്‍ ബലിയര്‍പ്പിക്കാവൂ. 





കള്ളം പറഞ്ഞ്‌ സഹായിക്കാമെന്ന്‌ ഉറപ്പു 
കൊടുക്കരുത്‌. 

“മറ്റെല്ലാവരും ചെയ്യുന്നു എന്നതുകൊണ്ടു 
മാത്രം ഒരു കാര്യവും ചെയ്യരുത്‌. ഒരു സംഘം 
ആള്‍ക്കാര്‍ തെറ്റു ചെയ്യുന്നുവെങ്കില്‍ നിങ്ങള്‍ 
അവരോടു ചേരരുത്‌. തെറ്റായകാര്യങ്ങള്‍ ചെ 
യുവാന്‍ നിങ്ങളെ നിര്‍ബന്ധിക്കുവാ൯ന്‍ അവരെ 
അനുവദിക്കരുത്‌. ശരിയും ന്യായവുമായത്‌ 
നിങ്ങള്‍ ചെയ്യുക. 

“ഒരു പാവപ്പെട്ടവന്‍െറമേല്‍ ന്യായവിധി 
നടക്കുമ്പോള്‍ അവനോടുള്ള സഹതാപം മൂലം 
ആളുകള്‍ പിന്തുണച്ചേക്കാം. പക്ഷേ അവന്‍ 
തെറ്റുകാരനല്ലെങ്കില്‍ മാത്രം നിങ്ങള്‍ അവനെ 
പിന്തുണയ്ക്കുക. നഷ്ടപ്പെട്ട ഒരു കാള 
യേയോ കഴുതയേയോ നിങ്ങള്‍ കണ്ടാല്‍ 
അതിന്‍െറ ഉടമസ്ഥന്‍ അതിനെ പിടിച്ചു നല്‍ 








പുറപ്പാട്‌ 23:5-25 


കണം. ഉടമസ്ഥന്‍ നിങ്ങളുടെ ശത്രുവാണെ 
ങ്കില്‍ പോലും അങ്ങനെ ചെയ്യണം. 

ട്‌അമിതഭാരംകൊണ്ട ഒരു മൃഗം നടക്കാനാവാ 
തെ വിഷമിക്കുന്നതു കണ്ടാല്‍ നിങ്ങള്‍ ആ 
മൃഗത്തെ സഹായിക്കണം. ആ മൃഗം നിങ്ങളുടെ 
ശത്രുക്കളിലൊരുവന്‍്റേതാണെങ്കില്‍ പോലും 
നിങ്ങളതിനെ സഹായിക്കണം. 

“പാവങ്ങളോട്‌ അനീതി കാണിക്കാന്‍ ആരെ 
യും നിങ്ങള്‍ അനുവദിക്കരുത്‌. മറ്റുള്ളവരെ 
നിങ്ങള്‍ വിധിക്കുമ്പോലെ തന്നെ അവനും 
വിധിക്കപ്പെടണം. 

“ഒരാള്‍ ഏതെങ്കിലും കാര്യത്തില്‍ തെറ്റുകാര 
നാണെന്ന്‌ വളരെ കരുതലോടെ വേണം 
നിങ്ങള്‍ പറയാന്‍. ഒരാള്‍ക്കെതിരായി തെറ്റായ 
ആരോപണങ്ങള്‍ ഉന്നയിക്കരുത്‌. നിഷ്കളങ്ക 
നായ ഒരാളെയും ചെയ്യാത്ത കുറ്റത്തിന്‌ കൂറ്റക്കാ 
രനെന്നാരോപിച്ച്‌ വധിക്കാന്‍ ഒരിക്കലും അനു 
വദിക്കരുത്‌. നിഷ്കളങ്കനായ ഒരാളെ കൊല്ലുന്ന 
ഏതൊരുവനും ഞാന്‍ മാപ്പുകൊടുക്കില്ല. 

8ഒരുവനന്‍െറ തെറ്റിനു കൂട്ടുനില്‍ക്കാ൯ നിങ്ങ 
ള്‍ക്കു പണം തന്നാല്‍ ഒരിക്കലും അതു സ്വീകരി 
ക്കരുത്‌. അത്തരം പണം കൊടുക്കല്‍ ഒരു ന്യായാ 
ധിപനെ സത്യം കാണുന്നതില്‍നിന്നും അന്ധ 
നാക്കിയേക്കാം. അത്തരം പണം നല്ലവരെക്കൊ 
ണ്ടു കള്ളം പറയിക്കാനും കാരണമാകാം. 

“ഒരു വിദേശിയോടു നിങ്ങള്‍ ഒരിക്കലും 
അനീതി പ്രവര്‍ത്തിക്കരുത്‌. ഈജിപ്തിലായി 
രുന്ന കാലത്ത്‌ നിങ്ങളും വിദേശികളായിരുന്നു 
എന്ന കാര്യം ഓര്‍മ്മിക്കുക. 








വിശേഷ അവധിദിനങ്ങള്‍ 

10“വിത്തുകള്‍ വിതയ്ക്കുകയും നിങ്ങളുടെ 
ിളവ്‌ കൊയ്തെടുക്കുകയും ചെയ്യുക. ആറു 
ര്‍ഷം ഭൂമിയില്‍ അദ്ധ്വാനിക്കുക. 
11“ഏഴാംവര്‍ഷം ഭൂമിക്ക്‌ വിശേഷപ്പെട്ട വിശ്രമ 
വേളയായിരിക്കും. നിങ്ങളുടെ ഭൂമിയില്‍ഒന്നും 
നടാതിരിക്കുക. എന്തെങ്കിലും വളരാന്‍ ഇടയാ 
യാല്‍ അതു കൊയ്തെടുക്കുന്നതിന്‌ പാവങ്ങളെ 
അനുവദിക്കുക. അവശേഷിക്കുന്നത്‌ കാട്ടുമൃഗ 
ങ്ങളും തിന്നുകൊള്ളട്ടെ. നിങ്ങളുടെ മുന്തിരി 
ത്തോട്ടങ്ങളിലും ഒലിവുമരത്തോട്ടങ്ങളിലും 
അങ്ങനെ തന്നെ ചെയ്യുക. 

124ആറു ദിവസം ജോലി ചെയ്യുക. ഏഴാം 
ദിവസം വിശ്രമം! ഇത്‌ നിങ്ങളുടെ അടിമക 
ളെയും മറ്റുപണിക്കാരെയും ഒരു ദിവസം വിശ്ര 
മിക്കാന്‍ ഇടയാക്കും. നിങ്ങളുടെ കാളകള്‍ക്കും 
കഴുതകള്‍ക്കും അന്നു വിശ്രമം കിട്ടും. 

13“ഈ നിയമങ്ങളെല്ലാം നിങ്ങള്‍ അനുസരി 
ക്കുമെന്ന്‌ ഉറപ്പു വരുത്തുക. വ്യാജദൈവങ്ങളെ 
ആരാധിക്കരുത്‌. അവരുടെ പേരുപോലും 
നിങ്ങള്‍ ഉച്ചരിക്കരുത്‌. 

14“ഓരോ വര്‍ഷവും നിങ്ങള്‍ക്ക്‌ മൂന്ന്‌ 
വിശേഷ അവധിദിവസങ്ങളുണ്ടാവും. ആ 
അവധിദിവസങ്ങളില്‍ എന്‍െറ വിശിഷ്ട സ്ഥ 
ലത്തു വന്ന്‌ നിങ്ങള്‍ എന്നെ ആരാധിക്കണം. 
15ആദ്യത്തെ അവധിദിവസം പുളിപ്പിക്കാത്ത 
അച്പത്തി൯െറ പെരുന്നാളായിരിക്കും. ഞാന്‍ 
നിങ്ങളോടു കല്വിച്ചതുപോലെയായിരിക്കും 
അത്‌. അന്നു നിങ്ങള്‍ പുളിമാവു ചേര്‍ക്കാത്ത 
അപ്പം ഭക്ഷിക്കും. ഏഴു ദിവസത്തേക്ക്‌ അതു 
തുടരും. നിങ്ങള്‍ ഈജിപ്തില്‍നിന്നും പുറത്തു 
വന്ന സമയമാകയാല്‍ ആബീബുമാസത്തില്‍ 
വേണം നിങ്ങളത്‌ ആഘോഷിക്കുവാന്‍. ആ സമ 


വ 
വ 


























80 


യത്ത്‌ ഓരോരുത്തരും എനിക്കു ബലി കൊണ്ടു 
വരണം. 

16“രണ്ടാമത്തെ അവധിദിവസം കൊയ്ത്തു 
ത്സവമാണ്‌. നിങ്ങളുടെ പാടത്തു വിതച്ച 
ധാന്യം കൊയ്യാനാരംഭിക്കുന്ന വേനല്‍ക്കാല 
ത്തിന്‍റെ ആദ്യനാളുകളിലാണിത്‌. 

“മൂന്നാമത്തെ അവധിദിവസം വിളവെടുപ്പി 
ന്്റേതാണ്‌. ആണ്ടവസാനത്തിലാവണം അത്‌. 
അന്ന്‌ നിങ്ങള്‍ നിങ്ങളുടെ വയലില്‍നിന്നു 
മൂഴുവന്‍ വിളവും ശേഖരിക്കണം. 

17“പൂരുഷന്മാരെല്ലാവരും ആണ്ടില്‍ മൂന്നു 
തവണ ഒരു പ്രത്യേകസ്ഥലത്ത്‌ നിങ്ങളുടെ യജ 
മാനനായ യഹോവയോടൊപ്പമായിരിക്കാ൯ 
വരണം. 

18“നിങ്ങള്‍ ഒരു മൃഗത്തെ കൊന്ന്‌ അതിന്‍െറ 
രക്തം എനിക്കു ബലിയായി അര്‍പ്പിക്കുമ്പോള്‍ 
അതോടൊപ്പം പുളിപ്പിച്ച മാവു ചേര്‍ത്തുണ്ടാ 
ക്കിയ അപ്പം നിവേദിക്കരുത്‌. ഈ ബലിയില്‍ 
നിന്നുള്ള മാംസം ഭക്ഷിക്കുമ്പോള്‍ ഒരു ദിവസം 
കൊണ്ടുതന്നെ തിന്നു തീര്‍ക്കണം. അടുത്ത 
ദിവസത്തേക്ക്‌ മാംസം* സൂക്ഷിച്ചു വയ്ക്കരുത്‌. 

19കൊയ്ത്തുകാലത്ത്‌ നിങ്ങള്‍ വിളവുകള്‍ 
ശേഖരിക്കുമ്പോള്‍ നിങ്ങള്‍ കൊയ്യുന്ന എല്ലാറ്റി 
നന്‍െറയും ആദ്യഫലം മുഴുവന്‍ നിങ്ങളുടെ 
ദൈവമായ യഹോവയുടെ ഭവനത്തിലേക്കു 
കൊണ്ടുവരണം. 

“തള്ളയാടിന്‍െറ പാലില്‍ 
കുഞ്ഞാടിന്‍െറ മാംസം 

















പാകംചെയ്ത 
38 


നിങ്ങള്‍ തിന്നരുത്‌. 





സ്വന്തം ഭൂമി നേടാന്‍ യിസ്രായേലിനെ 
ദൈവം സഹായിക്കും 

2ദൈെവം പറഞ്ഞു, “ഞാന്‍ ഒരു ദൂതനെ 
നിങ്ങള്‍ക്കു മുമ്പായിട്ടയയ്ക്കുന്നു. നിങ്ങള്‍ 
ക്കായി ഞാന്‍ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്കു 
ദൂതന്‍ നിങ്ങളെ നയിക്കും. ദൂതന്‍ നിങ്ങളെ 
സംരക്ഷിക്കും. മദുതനെ അനുസരിക്കുകയും 
അവനെ പിന്തുടരുകയും ചെയ്യുക. അവനോടു 
മത്സരിക്കരുത്‌. നിങ്ങള്‍ അവനോടു ചെയ്യുന്ന 
അനീതികളൊന്നും ദൂത൯ പൊറുക്കുകയില്ല. 
എന്‍െറ ശക്തി അവനിലുണ്ട്‌. 2അവന്‍ പറയു 
ന്നതെല്ലാം നിങ്ങള്‍ അനുസരിക്കണം. ഞാ൯ 
നിങ്ങളോടു പറയുന്നതെല്ലാം നിങ്ങള്‍ അനു 
സരിക്കണം. നിങ്ങള്‍ അങ്ങനെ ചെയ്താല്‍ 
ഞാന്‍ നിങ്ങളോടോപ്പമുണ്ടാകും. നിങ്ങളുടെ 
മുഴുവന്‍ ശത്രുക്കള്‍ക്കുമെതിരെ ഞാന്‍ നില 
കൊള്ളും. നിങ്ങള്‍ക്കെതിരെ നില്‍ക്കുന്നവര്‍ 
ക്കെല്ലാം ഞാനൊരു ശത്രുവായിരിക്കും.” 

23ദൈവം പറഞ്ഞു, “എന്‍െറ ദൂതന്‍ നിങ്ങളെ 
ദേശത്തിലൂടെ നയിക്കും. അമോര്യര്‍, ഹിത്യര്‍, 
പെരിസ്യർ, കനാന്യർ, ഹിവ്യർ, യെബൂസ്യർ 
എന്നീ വൃത്യസ്ത ജനതകള്‍ക്കെതിരെ അവന്‍ 
നിങ്ങളെ നയിക്കും. പക്ഷേ അവരെ മുഴുവന്‍ 
ഞാന്‍ തോല്ലിക്കും. 

24“അവരുടെ ദേവന്മാരെ നിങ്ങള്‍ ആരാധിക്ക 
രുത്‌. ഒരിക്കലും ആ ദേവന്മാരുടെ മുമ്പില്‍ നമി 
ക്കുകയുമരുത്‌. നിങ്ങളൊരിക്കലും അവരുടെ 
ജീവിതം നയിക്കരുത്‌. അവരുടെ വിഗ്രഹങ്ങളെ 
നിങ്ങള്‍ നശിപ്പിക്കണം. അവരുടെ ദേവന്മാരെ 
ഓര്‍മ്മിക്കാന്‍ അവര്‍ വച്ചിരിക്കുന്ന കല്ലുകളും 
നിങ്ങള്‍ നശിപ്പിക്കണം. 25നിങ്ങളുടെ ദൈവ 
മായ യഹോവയെ നിങ്ങള്‍ സേവിക്കണം. 
അങ്ങനെ ചെയ്താല്‍ ഞാന്‍ നിങ്ങള്‍ക്കു ധാരാ 








മാംസം കൊഴുപ്പിലേതെങ്കിലും എന്നര്‍ത്ഥം. പുറ. 
12:10 കാണുക. 





ളം അപ്പുവും വെള്ളവും തന്ന്‌ അനുഗ്രഹിക്കും. 
നിങ്ങളുടെ രോഗങ്ങളെ ഞാന്‍ നിശ്ശേഷം മാറ്റും. 
26നിങ്ങളുടെ സ്ത്രീകളെല്ലാം കുട്ടികളുണ്ടാകാന്‍ 
പ്രാപ്തരാകും. അവരുടെ കുട്ടികളൊന്നും ജനന 
സമയത്ത്‌ മരിക്കില്ല. നിങ്ങള്‍ക്കു ഞാന്‍ ദീര്‍ഘാ 
യുസ്സു നല്‍കുകയും ചെയ്യും. 

27“നിങ്ങള്‍ ശത്രുക്കളോടു ഏറ്റുമുട്ടുമ്പോള്‍ 
എന്റെറ മഹാശക്തിയെ ഞാന്‍ നിങ്ങളുടെ 
മുമ്പിലേക്കയയ്ക്കാം. നിങ്ങളുടെ ശത്രുക്കളെ 
മുഴുവന്‍ തോല്ലിക്കാന്‍ ഞാന്‍ നിങ്ങളെ സഹാ 
യിക്കും. നിങ്ങള്‍ക്കെതിരെ യുദ്ധം ചെയ്യുന്നവര്‍ 
ആശയക്കുഴപ്പമുണ്ടായി തിരിഞ്ഞോടും. 28നിങ്ങ 
ള്‍ക്കുമുന്വേ ഞാന്‍ കടന്നലിനെ അയയ്ക്കും. 
അവ നിങ്ങളുടെ ശത്രുക്കളെ തുരത്തും. ഹിവ്യരും 
കനാന്യരും ഹിതൃരും നിങ്ങളുടെ നാടുവിടും. 
പക്ഷേ അവരെയെല്ലാം വേഗത്തില്‍ നിങ്ങ 
ളുടെ നാടു വിട്ടുപോകാന്‍ ഞാന്‍ നിര്‍ബന്ധി 
ക്കുകയില്ല. ഒരു വര്‍ഷത്തിനുള്ളില്‍ എനിക്കതു 
ചെയ്യാനാവില്ല. അവരെ അത്രവേഗം ഓടി 
ച്ചാല്‍ അവിടം ശൂന്യമാകും. അപ്പോള്‍ വന്യമൃഗ 
ങ്ങള്‍ അവിടെ പെരുകുകയും ആധിപത്യം 
സ്ഥാപിക്കുകയും ചെയ്യും. അവ നിങ്ങള്‍ക്കു 
വളരെ പ്രശ്നമാവും. 34അതിനാല്‍ വളരെ 
സാവധാനമേ ഞാന്‍ ആ ജനതകളെ പുറത്താ 
ക്കുകയുള്ളൂ. നിങ്ങള്‍ ആ നാട്ടിലുടനീളമുള്ള 
യാത്ര തുടരണം. നിങ്ങള്‍ ചെല്ലുന്നിടത്തു 
നിന്നൊക്കെ മറ്റുള്ളവരെ ഞാന്‍ ഓടിക്കാം. 

31“ചെങ്കടല്‍മൂുതല്‍ യൂഫ്രട്ടീസൂനദിവരെ 
യുള്ള പ്രദേശം മുഴുവനും ഞാന്‍ നിങ്ങള്‍ക്കു 
നല്‍കും. പടിഞ്ഞാറേ അതിര്‍ത്തി ഫെലി 
സ്ത്യരുടെ കടലും (മെഡിറ്ററേനിയന്‍ കടല്‍) 
കിഴക്കേ അതിര്‍ത്തി അറേബ്യന്‍ മരുഭൂമിയുമാ 
യിരിക്കും. അവിടത്തെ നിവാസികളെ തോല്ലി 
ക്കാന്‍ നിങ്ങളെ ഞാനനുവദിക്കും. അവരെയെ 
ല്ലാം നിങ്ങള്‍ ഓടിക്കും. 32നിങ്ങള്‍ ആ ജനതകളു 
മായോ അവരുടെ ദേവന്മാരുമായോ ഒരു കരാ 
റും ഉണ്ടാക്കരുത്‌. 33അവരെ നിങ്ങളുടെ രാജ്യത്ത്‌ 
തങ്ങാന്‍ അനുവദിക്കുകയുമരുത്‌. നിങ്ങള്‍ 
അവരെ അവിടെ തങ്ങാന്‍ അനുവദിച്ചാല്‍ 
അവര്‍ നിങ്ങള്‍ക്കൊരു കെണിയായിത്തീരും- 
എനിക്കെതിരെ അവര്‍ നിങ്ങളെക്കൊണ്ടു 
പാപം ചെയ്യിക്കും. നിങ്ങള്‍ അവരുടെ ദേവ 
ന്മാരെ ആരാധിക്കാനും തുടങ്ങും.” 














ദൈവവും യിസ്രായേലും 
തമ്മിലുള്ള കരാര്‍ 
ദൈവം മോശെയോടു പറഞ്ഞു, “നീയും 
24 അഹരോനും നാദാബും അബീഹൂവും 
യിസ്രായേലിലെ എഴുപതു മൂപ്പന്മാരും മല 
കയറി വന്ന്‌ ഒരു പ്രതേക അകലത്തില്‍നിന്ന്‌ 
എന്നെ ആരാധിക്കണം. 2അപ്പോള്‍ മോശെ 
മാത്രം യഹോവയുടെ അടുത്തേക്കു വരണം. 
മറ്റുള്ളവര്‍ യഹോവയുടെയടുക്കലേക്കു വര 
രുത്‌. ബാക്കി ജനങ്ങളാകട്ടെ മലകയറി വരിക 
പോലും ചെയ്യരുത്‌.” 
യഹോവയുടെ എല്ലാ ചട്ടങ്ങളും കല്പനകളും 
മോശെ ജനങ്ങളോടു പറഞ്ഞു. അപ്പോള്‍ 
ജനങ്ങളെല്ലാവരും ചേര്‍ന്നു പറഞ്ഞു, “ഞങ്ങള്‍ 
യഹോവ പറഞ്ഞ എല്ലാ കല്പനകളും അനുസ 
രിക്കാം.” 
ദ്അതിനാല്‍ മോശെ യഹോവയുടെ കല്പന 
കള്‍ ഒരു ചുരുളില്‍ എഴുതിവച്ചു. അടുത്ത 
പ്രഭാതത്തില്‍ മോശെ എഴുന്നേറ്റ്‌ മലയടിവാര 
ത്തില്‍ ഒരു യാഗപീഠം ഒരുക്കി. അവന്‍ യിസ്ധ്രാ 








81 


പുറപ്പാട്‌ 23:26-24:16 


യേലിലെ പന്ത്രണ്ടു ഗോത്രങ്ങള്‍ക്കുമായി 
പന്ത്രണ്ടു കല്ലുകള്‍ സ്ഥാപിച്ചു. $അനന്തരം 
ബലിയര്‍പ്പിക്കാന്‍ മോശെ, യിസ്രായേലിലെ 
യുവാക്കളെ അയച്ചു. അവര്‍ യഹോവയ്ക്ക്‌ 
കാളകളെ ഹോമിക്കുകയും സമാധാനബലി 
കള്‍ അര്‍പ്പിക്കുകയും ചെയ്തു. 

മോശെ ആ മൃഗങ്ങളുടെ രക്തം ശേഖരിച്ചു. 
അതില്‍ പകൂതി അവന്‍ തളികകളില്‍ എടുത്തു. 
രക്തത്തിന്‍െറ മറ്റേ പകുതി, മോശെ യാഗപീഠ 
ത്തിലുമൊഴിച്ചു. 

പിന്നീട്‌ മോശെ കരാറിന്‍െറ ചുരുളുകളെ 
ടുത്ത്‌ വായിച്ചു. എല്ലാവരും കേള്‍ക്കെയാണ്‌ 
മോശെ അതു വായിച്ചത്‌. ജനങ്ങള്‍ പറഞ്ഞു, 
“യഹോവ കല്ലിച്ച നിയമങ്ങള്‍ ഞങ്ങള്‍ കേട്ടു. 
അവ അനുസരിച്ചുകൊള്ളാമെന്ന്‌ ഞങ്ങള്‍ 
ഉറപ്പു തരുന്നു.” 

അനന്തരം മോശെ ബലിമൃഗങ്ങളുടെ രക്തം 
നിറഞ്ഞ തളികയെടുത്തു. അവന്‍ ആ രക്തം 
ജനങ്ങളുടെമേല്‍ തളിച്ചു. അവന്‍ പറഞ്ഞു, 
“ദൈവം നിങ്ങളുമായി ഒരു വിശേഷപ്പെട്ട 
കരാറുണ്ടാക്കിയതിനന്‍െറ തെളിവാണ്‌ ഈ 
രക്തം. യഹോവ നിങ്ങള്‍ക്കു നല്‍കിയ ചട്ടങ്ങള്‍ 
ആ കരാറിനെ വിശദീകരിക്കുന്നു.” 

9അനന്തരം മോശെയും അഹരോനും നാദാ 
ബും അബീഹൂവും യിസ്രായേലിലെ എഴു 
പതു മൂപ്പന്മാരും മലമുകളിലേക്കു കയറി. 1തല 
മുകളില്‍ അവര്‍ യിസ്രായേലിന്‍റെ ദൈവ 
ത്തെ കണ്ടു. ആകാശം പോലെ തെളിഞ്ഞ 
ഇന്ദ്രനീലക്കല്ലു പോലെ എന്തോ ഒന്ന്‌ അവ 
നെറ പാദങ്ങള്‍ക്ക്‌ അടിയില്‍ ഉണ്ടായിരുന്നു! 
1യിസ്രായേലിലെ മൂപ്പന്മാര്‍ എല്ലാവരും ദൈവ 
ത്തെ കണ്ടു. പക്ഷേ ദൈവം അവരെ നശിപ്പി 
ചില്ല.* അവര്‍ ഒരുമിച്ചിരുന്ന്‌ തിന്നുകയും കൂടി 
ക്കുകയും ചെയ്തു.” 








ദൈവത്തിന്‍െറ നിയമം നേടാന്‍ 
മോശെ പോകുന്നു 
12യഹോവ മോശെയോടു പറഞ്ഞു, “മലമുക 
ളില്‍ എന്‍െറയടുത്തേക്കു വരിക. രണ്ടു പരന്ന 
കല്ലുകളില്‍ ഞാനെന്‍റെ ഉപദേശങ്ങളും നിയമ 
ങ്ങളും എഴുതിയിട്ടുണ്ട്‌. ആ ഉപദേശങ്ങളും 
നിയമങ്ങളും ജനങ്ങള്‍ക്കു വേണ്ടിയുള്ളതാണ്‌. 
ഈ പരന്ന കല്ലുകള്‍ ഞാന്‍ നിനക്കു തരും.” 
13അതിനാല്‍ മോശെയും സഹായി യോശു 
വയും എഴുന്നേറ്റ്‌ മലമുകളില്‍ ദൈവസന്നി 
ധിയിലേക്കുപോയി. 14മോശെ മൂപ്പന്മാരോടു 
പറഞ്ഞു, “ഇവിടെ ഞങ്ങളെ കാത്തിരിക്കുക. 
ഞങ്ങള്‍ മടങ്ങിവരും. ഞാന്‍ പോയിക്കഴി 
ഞ്ഞാല്‍ അഹരോനും ഹൂരും നിങ്ങളെ ഭരിക്കും. 
ആര്‍ക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാ 
യെങ്കില്‍ അവരെ സമീപിക്കുക.” 


മോശെ ദൈവത്തെ കാണുന്നു 
15അനന്തരം മോശെ മലമുകളിലേക്കു പോയി. 
മേഘം മലയെ മൂടുകയും ചെയ്തു. യഹോവ 
യുടെ മഹത്വം സീനായിമലയിലേക്കിറങ്ങി 
വന്നു. മേഘം ആറു ദിവസത്തേക്ക്‌ മലയെ 
മൂടി നിന്നു. ഏഴാം ദിവസം, മേഘത്തില്‍നിന്ന്‌ 








യിസ്രായേലിലെ ... നശിപ്പിച്ചില്ല മനുഷ്യര്‍ക്ക്‌ ദൈ 
വത്തെ കാണാന്‍ കഴിയില്ല എന്നാണു ബൈബിള്‍ 
പറയുന്നത്‌. എന്നാല്‍ താന്‍ എങ്ങനെയിരിക്കുമെന്ന്‌ 
ഈ നേതാക്കളെ കാണിക്കണമെന്നു ദൈവത്തിനു 
താന്നി. അതിനാല്‍ അവന്‍ അവര്‍ക്കൊരു പ്രത്യേക 
ിതിയില്‍ പ്രത്യക്ഷനായി. 








le 
ര 


പുറപ്പാട്‌ 24:17-25:36 


യഹോവ മോശെയോടു സംസാരിച്ചു. 
17യഹോവയുടെ തേജസ്സ്‌ മലയുടെ മുകളില്‍ 
കത്തുന്ന തീപോലെ യിസ്ധരായേലുകാര്‍ക്ക്‌ 
ദൃശ്യമായി. 18അനന്തരം മോശെ മലമുകളില്‍ 
മേഘത്തിനുള്ളിലേക്ക്‌ കയറിപ്പോയി. നാല്പതു 
പകലും നാല്പതു രാത്രിയും മോശെ മലമുകളില്‍ 


തങ്ങി. 

യഹോവ മോശെയോടു പറഞ്ഞു, 
2 2“എനിക്കു കാഴ്ചവസ്തുക്കള്‍ കൊണ്ടു 
വരാന്‍ യിസ്രായേല്‍ജനതയോടു പറയുക. 
തങ്ങള്‍ എന്താണെനിക്ക്‌ കാഴ്ച വയ്ക്കേണ്ട 
തെന്ന്‌ ഓരോരുത്തരും അവരവരുടെ മനസ്സില്‍ 
നിശ്ചയിക്കുക. ആ സമ്മാനങ്ങള്‍ എനിക്കു 
വേണ്ടി സ്വീകരിക്കുക. 3ജനങ്ങളില്‍നിന്നും 
നിങ്ങള്‍ക്കു സ്വീകരിക്കാവുന്ന സാധനങ്ങളുടെ 
പട്ടിക ഇതാ: സ്വര്‍ണ്ണം, വെള്ളി, ഓട്‌, 4നീല- 
ധൂമ്ര-ചുവപ്പു നൂലുകൊണ്ടുള്ള നേര്‍ത്ത 
ലിനന്‍, ആട്ടിന്‍ രോമം, ഃഉനറയ്ക്കിട്ട ആട്ടിന്‍ 
തോല്‍, മുട്ടനാടിന്‍െറ തോല്‍, കരുവേലകം, 
വിളക്കെണ്ണ, അഭിഷേകതൈലത്തിനും പരിമള 
ധൂപത്തിനും ആവശ്യമായ സുഗന്ധദ്രവ്യ 
ങ്ങള്‍, 'ഗോമേദകക്കല്പും മഹാപുരോഹിതന്‍െറ 
ഏഫോദിലും ന്യായവിധിമാര്‍ച്ചട്ടയിലും പതി 
ക്കാനുള്ള രത്നക്കല്ലുകൾ എന്നിവയും സ്വീക 
രിക്കുക.” 





വിശുദ്ധസമ്മാനം 








വിശുദ്ധകൂടാരം 

ദൈവം തുടര്‍ന്നു പറഞ്ഞു, “ജനങ്ങള്‍ എനി 
ക്കുവേണ്ടി ഒരു വിശുദ്ധസ്ഥലമുണ്ടാക്കട്ടെ. 
അപ്പോള്‍ എനിക്ക്‌ അവര്‍ക്കിടയില്‍ വസിക്കാ 
നാവുമല്ലോ. 9വിശുദ്ധകൂടാരവും അതിലുള്ള 
വസ്തുക്കളും എങ്ങനെയിരിക്കണമെന്നും 
ഞാന്‍ നിന്നെ കാണിക്കാം. ഞാന്‍ നിന്നെ 
കാണിക്കുന്നതു പോലെ തന്നെ എല്ലാം 
പണിയുക. 





സാക്ഷ്യപെട്ടകം 

10“കരുവേലകം ഉപയോഗിച്ച്‌ ഒരു പ്രതേക 
പെട്ടകമുണ്ടാക്കുക. അതിന്‌ രണ്ടര മുഴം 
നീളവും, ഒന്നരമുഴം വീതിയും, ഒന്നരമുഴം ഉയര 
വുമുണ്ടായിരിക്കണം. പെട്ടകത്തിന്റെ അക 
വും പുറവും സ്വര്‍ണ്ണം കൊണ്ടു പൊതിയുക. 
പെട്ടകത്തിനെറ വക്കിനു ചുറ്റും സ്വര്‍ണ്ണച്ചടു 
പിടിപ്പിക്കണം. 12അതിന്‌ നാലു സ്വര്‍ണ്ണവളയ 
ക്കാതുകളും പിടിപ്പിക്കുക. ഈ സ്വര്‍ണ്ണുവള 
യങ്ങള്‍ നാലുമൂലകളില്‍ വേണം പിടിപ്പി 
ക്കാന്‍. ഓരോ വശത്തും രണ്ടു വീതം. 13പെട്ടകം 
ചുമക്കുന്നതിന്‌ കരുവേലകം കൊണ്ടുണ്ടാക്കി 
സ്വര്‍ണ്ണം പൊതിഞ്ഞ തണ്ടുകള്‍ ഉണ്ടാക്കുക. 
തണ്ടുകള്‍ പെട്ടകത്തിനെറെ മൂലകളിലുള്ള 
വളയങ്ങളിലൂടെ കടത്തുക. പെട്ടകം ചുമക്കാന്‍ 
ആ തണ്ടുകളുപയോഗിക്കുക. തണ്ടുകള്‍ പുറ 
ത്തെടുക്കരുത്‌. 15ഈ തണ്ടുകള്‍ എപ്പോഴും പെട്ട 
കത്തിന്‍റെ വളയങ്ങളില്‍ തന്നെ കിടക്കട്ടെ. 
ഇത്‌ പുറത്തെടുക്കരുത്‌.” 

1ദൈവം പറഞ്ഞു, “ഞാന്‍ നിനക്കു കരാര്‍ 
തരാന്‍ പോകുന്നു. കരാര്‍ പെട്ടകത്തിലാക്കൂക. 
17അനന്തരം ഒരു മൂടി ഉണ്ടാക്കുക. ശുദ്ധമായ 
സ്വര്‍ണ്ണത്തില്‍ വേണം ഉണ്ടാക്കാന്‍. ഇതിന്‌ 
രണ്ടര മുഴം നീളവും ഒന്നരമുഴം വീതിയും 
വേണം. 18എന്നിട്ട സ്വര്‍ണ്ണം അടിച്ചു പരത്തി 
രണ്ടു കെരുബുമാലാഖമാരെ ഉണ്ടാക്കി മൂടിയു 











82 


ടെ രണ്ടറ്റത്തുമായി വയ്ക്കുക. 1ഒരൂ ദൂതനെ 
മൂടിയുടെ ഒരറ്റത്തും മറ്റേ ദൂതനെ മറ്റേ അറ്റത്തും 
വയ്ക്കുക. അവരെ മൂടിയുടെ ഭാഗമായിത്ത 
ന്നെ ചേര്‍ക്കണം. 22അവരുടെ ചിറകുകള്‍ ആകാ 
ശത്തേക്ക്‌ വിടര്‍ത്തി വച്ചിരിക്കണം. ദൂതന്മാ 
രുടെ ചിറകുകള്‍ കൊണ്ട്‌ പെട്ടകം മൂടിയിരിക്ക 
ണം. അവ പരസ്പരം നോക്കിയും മൂടിയിലേ 
ക്കു നോക്കിയുമാണ്‌ നില്‍ക്കേണ്ടത്‌. 

21“നിനക്കു ഞാന്‍ കരാര്‍ തരാം. കരാര്‍ ഈ 
പെട്ടകത്തില്‍വച്ച്‌ മൂടികൊണ്ട്‌ അടയ്ക്കുക. 
മാഞാന്‍ നിങ്ങളെ കണ്ടുമുട്ടുമ്പോഴൊക്കെ 
സാക്ഷ്യ പെട്ടകപ്പൂറത്തുള്ള കെരുബുമാലാഖ 
കള്‍ക്കിടയില്‍നിന്നു സംസാരിക്കും. ആ സ്ഥല 
ത്തു നിന്നുകൊണ്ട്‌ യിസ്രായേൽജനതയ്ക്ക്‌ 
ഞാനെന്‍റെ എല്ലാ ആജ്ഞകളും നല്‍കും. 





മേശ 

23“കരുവേലകത്തടികൊണ്ട്‌ ഒരു മേശയുണ്ടാ 
ക്കുക. അതിന്‌ രണ്ടുമുഴം നീളവും ഒരുമുഴം 
വീതിയും ഒന്നരമുഴം ഉയരവും ഉണ്ടായിരി 
ക്കണം. 24മേശയെ ശുദ്ധമായ സ്വര്‍ണ്ണം കൊണ്ടു 
പൊതിയുകയും ചുറ്റും സ്വര്‍ണ്ണപ്പട്ട അടിക്കു 
കയും വേണം. 25മേശയ്ക്കു ചുറ്റിലും ഒരു കൈ 
വീതിയില്‍ * ഒരു ചട്ടമുണ്ടാക്കണം. ചട്ടത്തിന്‌ 
സ്വര്‍ണ്ണപ്പട്ട പിടിപ്പിക്കണം. 2അനന്തരം നാലു 
സ്വര്‍ണ്ണവളയങ്ങളുണ്ടാക്കി മേശക്കാലുകളിലി 
രിക്കുന്ന നാലു മൂലകളിലും ഉറപ്പിക്കുക. 27മേശ 
യ്ക്കു ചുറ്റുമുള്ള ചട്ടത്തിനോടു ചേര്‍ത്തുവ 
യ്ക്കണം ഈ വളയങ്ങള്‍. മേശ ചുമക്കാനുള്ള 
തണ്ടുകള്‍ ഈ വളയങ്ങളിലാണ്‌ വയ്ക്കേണ്ടത്‌. 
മ8കരുവേലകത്തടി കൊണ്ടുണ്ടാക്കിയ തണ്ടു 
കളും സ്വര്‍ണ്ണം പൊതിഞ്ഞതായിരിക്കണം. 
മേശ ചുമക്കാനുള്ളതാണ്‌ ഈ തണ്ടുകള്‍. 29ശുദ്ധ 
മായ സ്വര്‍ണ്ണത്തില്‍ കിണ്ണങ്ങളും കോരികളും 
ഭരണികളും പാത്രങ്ങളും ഉണ്ടാക്കണം. ഭരണി 
കളും പാത്രങ്ങളും പാനീയയാഗത്തിനുള്ള 
വസ്തുക്കള്‍ എടുക്കാനുള്ളവയാണ്‌. 30മേശമേല്‍ 
എന്‍െറ മുമ്പില്‍ പ്രത്യേക അപ്പവും വച്ചിരി 
ക്കണം. അതെല്ലായ്പ്പോഴും എന്‍െറ മുമ്പിലു 
ണ്ടായിരിക്കണം. 




















വിളക്കുകാല്‍ 

31“അനന്തരം നിങ്ങള്‍ ഒരു വിളക്കുകാല്‍ ഉണ്ടാ 
ക്കണം. അതിന്‍െറ ചുവടും തണ്ടും തനി സ്വര്‍ 
ണ്ണം കൊണ്ടുണ്ടാക്കുക. പൂക്കളും പുഷ്പപുട 
ങ്ങളും മൊട്ടുകളും തനി സ്വര്‍ണ്ണംകൊണ്ട്‌ ഉണ്ടാ 
ക്കുക. അതെല്ലാം ഒറ്റക്കഷണമായി ചേര്‍ക്കുക. 

32“വിളക്കുകാലിന്‌ മൂന്നു ശാഖകള്‍ ഒരു 
വശത്തും മൂന്നു ശാഖകള്‍ മറുവശത്തുമായി 
ആറു ശാഖകളുണ്ടായിരിക്കണം. 33ഓരോ ശാഖ 
യിലും മൂന്നു പൂക്കള്‍ വീതം. പുഷ്പപുടങ്ങളും 
മൊട്ടുകളുമുള്ള ബദാം പൂക്കള്‍പോലെയായിരി 
ക്കണം അവ. 34വിളക്കുകാലിന്‌ നാലു പൂക്കള്‍ 
കൂടിയുണ്ടാക്കുക. മൊട്ടുകളും പുഷ്പപുട 
ങ്ങളും ചേര്‍ന്ന ബദാംപുഷ്പം പോലെയായി 
രിക്കണം അവയും. 35$തണ്ടിന്‍െറെ ഇരുവശത്തു 
നിന്നും മൂന്നു ശാഖകള്‍ വീതമുള്ള ആറു ശാഖ 
കള്‍ വിളക്കുകാലിനുണ്ടായിരിക്കണം. ശാഖകള്‍ 
തണ്ടിനോടു ചേരുന്ന ഭാഗങ്ങളിലോരോന്നിനും 
താഴെയുള്ള സ്ഥലത്തുനിന്നും മൊട്ടും പുഷ്പ 
പുടവുമുള്ള ഒരു പൂവും വയ്ക്കണം. 3ഞനി 
തങ്കത്തില്‍ വേണം വിളക്കുകാലും പൂക്കളും 








ഒരു കൈ വീതിയില്‍ നാലു വിരലുകളുടെ വീതി; 
അതായത്‌ മൂന്നിഞ്ച്‌. 


ശാഖകളും എല്ലാം നിര്‍മ്മിക്കാന്‍. അവയെല്ലാം 
അടിച്ച്‌ ഒറ്റക്കഷണമായി ചേര്‍ക്കണം. 37അന 
ന്തരം ഏഴു ദീപങ്ങള്‍ ഉണ്ടാക്കുക. അത്‌ വിളക്കു 
കാലില്‍ പിടിപ്പിക്കണം. വിളക്കുകാലിനു 
മുമ്പിലുള്ള പ്രദേശമാകെ അതു വെളിച്ചം പക 
രും. 38കരിനീക്കികളും പാത്രങ്ങളും തങ്കത്തില്‍ 
ഉണ്ടാക്കണം. 39വിളക്കുകാലും മറ്റു സാധനങ്ങ 
ളുമുണ്ടാക്കാന്‍ എഴുപത്തഞ്ചു പരണ്ട്‌ തങ്കം ഉപ 
യോഗിക്കണം. 4ിമലമുകളില്‍ ഞാന്‍ കാണിച്ചു 
തന്നതു പോലെ കൃത്യമായി എല്ലാം ഉണ്ടാക്കാന്‍ 


ശ്രദ്ധിക്കുക.” 
യഹോവ മോശെയോടു പറഞ്ഞു, 
pe “പത്തു തിരശ്ശീലകള്‍കൊണ്ട്‌ വിശുദ്ധ 
കൂടാരം ഉണ്ടാക്കണം. നേര്‍ത്ത ലിനനും നീല- 
ധൂമ്ര- ചുവപ്പു നൂലുകൊണ്ടും ഉണ്ടാക്കിയതാ 
വണം തിരശ്ശീലകള്‍. പരിശീലനം നേടിയ ഒരു 
കലാകാരന്‍ കെരുബുമാലാഖമാരുടെ ചിത്രം 
ese തുന്നിപ്പിടിപ്പിക്കണം. തിരശ്ശീ 
ലകളിലേക്കു വിടര്‍ന്നു നില്‍ക്കുന്ന ചിറകുകള്‍ 
അതിനുണ്ടായിരിക്കണം. എല്ലാ തിരശ്ശീലയ്ക്കും 
ഒരേ വലിപ്പമായിരിക്കണം. ഓരോ തിരശ്ശീല 
യ്ക്കും ഇരുപത്തിയെട്ടു മുഴം നീളവും നാലു 
മുഴം വീതിയും വേണം. 3തിരശ്ശീലകള്‍ രണ്ടു 
ഭാഗങ്ങളായി തുന്നിച്ചേര്‍ക്കുക. അഞ്ചു തിരശ്ശീ 
ലകൾ തമ്മില്‍ തുന്നിചേര്‍ക്കുക. ബാക്കി അഞ്ചു 
തിരശ്ശീലകള്‍ വേറെയുമായി തുന്നിച്ചേര്‍ക്കുക. 
ക്രു ഭാഗത്തെ അവസാന തിരശ്ശീലയുടെ അരി 
കില്‍ പിടിപ്പിക്കുന്നതിനുള്ള വളയങ്ങളുണ്ടാ 
ക്കാന്‍ നീലത്തുണി ഉപയോഗിക്കുക. മറ്റേ ഭാഗ 
ത്തിന്‍റെ അവസാന തിരശ്ശലീലയ്ക്കും അങ്ങനെ 
തന്നെ ചെയ്യുക. ഇവ രണ്ടിന്‍െറയും അരികു 
കളില്‍ നുലുകൊണ്ടുള്ള അമ്പതു വളയങ്ങള്‍ 
പിടിപ്പിക്കണം. $ആദ്യത്തേതിന്‍െറ അറ്റത്ത്‌ 
അമ്പതു വളയങ്ങളുണ്ടായിരിക്കണം. രണ്ടാമ 
ത്തേതിന്‍െറ അറ്റത്തും അത്രതന്നെ വളയങ്ങ 
ളുണ്ടായിരിക്കണം. അങ്ങനെ അമ്പത്‌ സ്വര്‍ 
വളയങ്ങളുണ്ടാക്കുകയും അവയെ തിരശ്ശീല 
കളെ തമ്മില്‍ ചേര്‍ക്കുന്നതിന്‌ ഉപയോഗിക്കു 
കയും ചെയ്യുക. അത്‌ വിശുദ്ധകൂടാരത്തെ ഒന്നാ 
യിത്തീര്‍ക്കും. 
7വിശുദ്ധകൂടാരത്തെ മൂടുന്ന മറ്റൊരു കൂടാരം 
കൂടി ഉണ്ടാക്കുക. പതിനൊന്നു തിരശ്ശീലകള്‍ 
ഇതിനുപയോഗിക്കണം. ആട്ടി൯രോമം കൊ 
ണ്ടുവേണം അതുണ്ടാക്കാന്‍. തിരശ്ശീലകള്‍ 
ക്കെല്ലാം ഒരേ വലിപ്പം ആയിരിക്കുകയും 
വേണം. മുപതുമുഴം നീളവും നാലുമുഴം വീതി 
യും അവയ്ക്ക്‌ ഓരോന്നിനും ഉണ്ടായിരിക്കണം. 
അവയില്‍ അഞ്ചെണ്ണത്തിനെ ഒരു കൂട്ടമായി 
തുന്നിച്ചേര്‍ക്കുക. പിന്നെ ആറെണ്ണത്തിനെ 
മറ്റൊരു കൂട്ടമായും തുന്നിച്ചേര്‍ക്കുക. ആറാമ 
ത്തേതിന്‍റെറെ പിന്‍ഭാഗം കൂടാരത്തിന്‍െറ 
മുമ്പില്‍ മടക്കിയിടണം. 10ഒരു കൂട്ടം തിരശ്ശീല 
കളുടെ അവസാനത്തെ തിരശ്ശീലയുടെ അരികു 
കളില്‍ അമ്പതു വളയങ്ങള്‍ പിടിപ്പിക്കുക. മറ്റേ 
കൂട്ടത്തിലും ഇങ്ങനെ തന്നെ ചെയ്യുക. 1ര്‍തിര 
ശ്ലീലകള്‍ കൂട്ടിച്ചേര്‍ക്കുന്നതിന്‌ അമ്പത്‌ ഓട്ടു 
വളയങ്ങള്‍ ഉണ്ടാക്കുക. അത്‌ കൂടാരത്തെ ഒന്നാ 
ക്കിച്ചേര്‍ക്കുന്നു. 12ഇഈ കൂടാരത്തിനെറെ ശേഷി 
ക്കുന്ന അവസാന തിരശ്ശീലയുടെ പകുതി 
വിശുദ്ധകൂടാരത്തി൯റ പി൯ഭാഗത്തിനു താഴെ 
തൂങ്ങിക്കിടക്കും. 13രണ്ടു വശങ്ങളിലുമായി ഈ 
കൂടാരത്തിന്‍െറ തിരശ്ശീലകള്‍ വിശുദ്ധകൂടാര 


വിശുദ്ധകൂടാരം 
































83 


പുറപ്പാട്‌ 25:37-26:32 


ത്തിന്‍റെ താഴത്തെ അരികില്‍നിന്നും ഒരു മുഴം 
താഴേക്കു തൂങ്ങിക്കിടക്കണം. അങ്ങനെ ആ 
കൂടാരം വിശുദ്ധ കൂടാരത്തെ പൂര്‍ണ്ണമായും 
മൂടും. 4പുറമെയുള്ള കൂടാരത്തിന്‌ രണ്ടു മൂടി 
കള്‍ കൂടെ ഉണ്ടാക്കുക. ഒരു മൂടി ആണാടിനന്‍െറെ 
ചുവപ്പു മുക്കിയ തോലുകൊണ്ടുള്ളതായിരി 
ക്കണം. മറ്റേ മൂടി നേര്‍ത്ത തോലു കൊണ്ടും 
ഉണ്ടാക്കിയതായിരിക്കണം. 
15“വിശുദ്ധകൂടാരത്തെ താങ്ങിനിര്‍ത്തുന്ന ചട്ട 
ങ്ങള്‍ കരുവേലകത്തടി കൊണ്ടുണ്ടാക്കണം. 
1ഓരോ ചട്ടത്തിനും പത്തു മുഴം ഉയരവും 
ഒന്നര മുഴം വീതിയും ഉണ്ടായിരിക്കണം. 17ഓരോ 
ചട്ടവും ഉണ്ടാക്കാന്‍ പരസ്പരം ചേര്‍ന്നിരി 
ക്കുന്ന കുറുകെയുള്ള രണ്ട്‌ ഏപ്പുകള്‍ വേണം. 
വിശുദ്ധകൂടാരത്തിനുള്ള ചട്ടങ്ങളെല്ലാം ഒരു 
പോലിരിക്കണം. 18വിശുദ്ധകൂടാരത്തിനെറ 
തെക്കുവശത്തേക്കുതന്നെ ഇരുപതു ചട്ടങ്ങള്‍ 
വേണം. 19അവയ്ക്ക്‌ നാല്പതു ചുവടുകള്‍ 
വെള്ളി കൊണ്ടുണ്ടാക്കണം. ഒരു ചട്ടത്തിന്‌ രണ്ടു 
വെള്ളിച്ചുവടുകള്‍ വീതം താഴെയായിപ്പിടി 
പ്പിക്കണം. ഓരോ ഏപ്പിനും ഒരു ചുവടുവീതം 
വേണം. 2വിശുദ്ധകൂടാരത്തിന്‍െറ മറ്റേ വശ 
ത്തേക്കും (വടക്കുവശം) ഇരുപതു ചട്ടങ്ങളുണ്ടാ 
ക്കണം. 24രോ ചട്ടത്തിനുമിടയില്‍ രണ്ടു ചുവ 
ടുകള്‍ എന്ന കണക്കില്‍ ഈ ചട്ടങ്ങള്‍ക്ക്‌ നാല്പത്‌ 
വെള്ളിച്ചുവടുകളും ഉണ്ടാക്കുക. 22വിശുദ്ധകൂടാ 
രത്തിന്‍െറെ പിന്‍ഭാഗത്തേക്ക്‌ (പടിഞ്ഞാറു 
വശം) ആറു ചട്ടങ്ങള്‍ കൂടിയുണ്ടാക്കുക. 23വിശു 
ദ്ധകൂടാരത്തിന്‍റെറ പിന്‍ഭാഗത്ത്‌ മൂലകള്‍ക്കായി 
രണ്ടു ചട്ടങ്ങളുണ്ടാക്കുക. 24മൂലകളിലെ ചട്ട 
ങ്ങള്‍ ചുവട്ടില്‍ കൂട്ടിച്ചേര്‍ക്കണം. മുകളില്‍ ഒരു 
വളയം കൊണ്ട്‌ ചട്ടങ്ങളെ കൂട്ടിച്ചേര്‍ക്കണം. 
രണ്ടുമൂലയിലും അങ്ങനെ തന്നെ ചെയ്യുക. 
25അങ്ങനെ കൂടാരത്തിനെറ പടിഞ്ഞാറെ അറ്റ 
ത്ത്‌ എട്ടു ചട്ടങ്ങളുണ്ടായിരിക്കും. ഓരോ ചട്ട 
ത്തിനും താഴെ രണ്ടെന്ന കണക്കില്‍ പതിനാറു 
വെള്ളിച്ചുവടുകളും ഉണ്ടായിരിക്കും. 
2മകരുവേലകത്തടികൊണ്ട്‌ വിശുദ്ധകൂടാര 
ത്തിന്‍െറ ചട്ടങ്ങള്‍ക്ക്‌ അഴികള്‍ ഉണ്ടാക്കുക. 
കൂടാരത്തിന്‍െറ ആദ്യത്തെ വശത്ത്‌ കുറുകെ 
യുള്ള അഞ്ച്‌ അഴികള്‍ ഉണ്ടാക്കണം. 27വിശുദ്ധ 
കൂടാരത്തിന്റെ അങ്ങേ വശത്തുള്ള ചട്ടങ്ങള്‍ക്ക്‌ 
അഞ്ചു കൂട്ടിച്ചര്‍ക്കലുകള്‍ ഉണ്ടായിരിക്കണം. 
കൂടാരത്തിനെറെ പിന്‍ഭാഗത്തുള്ള ചട്ടങ്ങള്‍ക്കും 
അഞ്ചു കൂട്ടിചേര്‍ക്കലുകള്‍ വേണം. 28ഒറ്റ 
ത്തുള്ള ചട്ടങ്ങളില്‍നിന്ന്‌ മറ്റേ അറ്റത്തുള്ള ചട്ടം 
വരെ നടുവിലത്തെ അഴികടന്ന്‌ പോകണം. 
29“ പട്ടങ്ങള്‍ സ്വര്‍ണ്ണം പൊതിയുക. അഴിപി 
ടിപ്പിക്കാന്‍ സ്വര്‍ണ്ണുവളയങ്ങളും ഉണ്ടാക്കണം. 
അഴികളും സ്വര്‍ണ്ണം പൊതിയണം. 34നിങ്ങ 
ള്‍ക്കു ഞാന്‍ മലമുകളില്‍ കാണിച്ചു തന്നതു 
പോലെ തന്നെ വിശുദ്ധകൂടാരം നിര്‍മ്മിക്കുക. 

















വിശുദ്ധകൂടാരത്തിന്‍െറ ഉള്ളില്‍ 

31“നേര്‍ത്ത ലിനന്‍ ഉപയോഗിച്ച്‌ വിശുദ്ധ 
കൂടാരത്തിന്റെ ഉള്‍വശം പകൂക്കണം. നീല 
ധൂരമ- ചുവപ്പു നൂലുകളുപയോഗിച്ച്‌ കെരൂബ 
മാലാഖമാരെ തിരശ്ശീലയില്‍ തുന്നിപ്പിടിപ്പ 
ക്കണം. 32കരുവേലകത്തടി ഉപയോഗിച്ച്‌ നാല 
തൂണുകള്‍ ഉണ്ടാക്കി അവയെ സ്വരര്‍ണ്ണംകൊണ്ട്‌ 
പൊതിയണം. ആ തൂണുകളില്‍ സ്വര്‍ണ്ണം 
കൊണ്ടുണ്ടാക്കിയ കൊളുത്തുകള്‍ ചേര്‍ക്കണം. 
തൂണുകള്‍ നാലു വെള്ളിച്ചുവടുകളില്‍ പിടി 
പ്പിക്കണം. എന്നിട്ട തിരശ്ശീല സ്വര്‍ണ്ണക്കൊളു 








7 2൧. 1 








പുറപ്പാട്‌ 26:33-28:1 


ത്തുകളില്‍ തൂക്കിയിടുക. 3സ്വര്‍ണ്ണവളയങ്ങ 
ളുടെ താഴെവേണം തിരശ്ശീല വയ്ക്കാന്‍. 
സാക്ഷ്യപെട്ടകം തിരശ്ശീലയ്ക്കു പിന്നില്‍ 
വയ്ക്കണം. തിരശ്ശീല വിശുദ്ധസ്ഥലത്തെ അതി 
വിശുദ്ധസ്ഥലവുമായി വേര്‍തിരിക്കും. 34അതി 
വിശുദ്ധസ്ഥലത്ത്‌ സാക്ഷ്യ പെട്ടകത്തിന്റെ 
മേല്‍ അതിന്‍െറ മൂടി വയ്ക്കണം. 

35*വിശുദ്ധസ്ഥലത്ത്‌, തിരശ്ശീലയുടെ മറു 
വശത്ത്‌ നീയുണ്ടാക്കിയ വിശിഷ്ടമേശ 
വയ്ക്കുക. വിശുദ്ധകൂടാരത്തിനന്‍െറ വടക്കു വശ 
ത്തായിരിക്കണം മേശ വയ്ക്കേണ്ടത്‌. തെക്കു 
വശത്ത്‌ വിളക്കുകാലും വയ്ക്കണം. മേശയുടെ 
എതിര്‍വശത്താണ്‌ വിളക്കുകാല്‍ വയ്ക്കേണ്ടത്‌. 








വിശുദ്ധകൂടാരത്തിന്‍െറ വാതില്‍ 

36“അനന്തരം വിശുദ്ധകൂടാരത്തിനെറ 
വാതില്‍ മറയ്ക്കാന്‍ ഒരു തിരശ്ശീലയുണ്ടാക്കുക. 
നീല-ധൂമ-ചുവപ്പു നൂലുകളും നേര്‍ത്ത ലിന 
നും ഉപയോഗിച്ചു വേണം തിരശ്ശീലയുണ്ടാ 
ക്കാന്‍. അതിന്മേല്‍ ചിത്രങ്ങളും തുന്നിച്ചേര്‍ 
ക്കണം. 3ആ തിരശ്ശീലയ്ക്ക്‌ അഞ്ചു Weel 
ക്കൊളുത്തുകള്‍ ഉണ്ടാക്കുക. കരുവേലകത്ത 
കൊണ്ടുണ്ടാക്കിയ അഞ്ചു തൂണുകള്‍ സ്വര്‍ണ്ണം 
പൊതിഞ്ഞ്‌ ഉണ്ടാക്കുക. അഞ്ചു തൂണുകള്‍ക്കും 
വേണ്ടി അഞ്ച്‌ ഓട്ടു ചുവടുകളും ഉണ്ടാക്കുക.” 


7 “കരുവേലകത്തടികൊണ്ട്‌ ഒരു യാഗ 
പീഠം ഉണ്ടാക്കുക. അതു സമചതുരമായിരി 
ക്കണം. അതിന്‌ അഞ്ചു മുഴം നീളവും അഞ്ചു 
മുഴം വീതിയും മൂന്നു മുഴം ഉയരവുമുണ്ടായി 
രിക്കണം. യോഗപീഠത്തിന്‍െറ നാലു മൂലകളി 
ലും കൊമ്പുണ്ടായിരിക്കണം. ഓരോ കൊമ്പും 
ഓരോ മൂലയ്ക്കു ചേര്‍ത്ത്‌ ഒറ്റക്കഷണമായിത്തീ 
ര്‍ക്കണം. അനന്തരം യാഗപീഠത്തെ ഓടുകൊ 
ണ്ടു പൊതിയുക. 

3“യാഗപീഠത്തില്‍ ഉപയോഗിക്കാന്‍ പാത്ര 
ങ്ങളും ഉപകരണങ്ങളും ഓടുകൊണ്ട്‌ ഉണ്ടാക്കി 
യിരിക്കണം. കലങ്ങളും കോരികളും കിണ്ണ 
ങ്ങളും മുള്ളുകളും തളികകളും ഉണ്ടാക്കണം. 
യാഗപീഠത്തില്‍നിന്നും ചാരം വാരിക്കളയാനാ 
ണിവ ഉപയോഗിക്കേണ്ടത്‌. യാഗപീഠത്തിന്‌ 
ഒരു മൂടിയും ഉണ്ടാക്കണം. മൂടി ഒരു വലപോലെ 
ഉണ്ടാക്കിയതാവണം. മൂടിയുടെ നാലു മൂല 
യ്ക്കും ഓടുകൊണ്ടുള്ള ഓരോ വളയങ്ങളും 
പിടിപ്പിക്കുക. ടയാഗപീഠത്തിന്‍െറെ ചുവട്ടില്‍ 
അതിന്‍െറ ചുറ്റുപടിക്കു താഴെയായി ലോഹ 





ഹോമയാഗത്തിനുള്ള യാഗപീഠം 
യഹോവ മോശെയോടു പറഞ്ഞു, 








ക്കൂട പിടിപ്പിക്കുക. അത്‌ യാഗപീഠത്തിന്‍െറ 
ചുവട്ടില്‍നിന്നും അതിന്‍റെ പകുതിയോളം 
മൂടുന്നതായിരിക്കണം. 


്യാഗപീഠത്തിന്‌ കരുവേലകത്തടി കൊണ്ടു 
ണ്ടാക്കി ഓടു പൊതിഞ്ഞ താങ്ങുകളും ഉണ്ടാ 
ക്കണം. 7യാഗപീഠത്തിന്‍െറ ഇരുവശത്തും ഉള്ള 
വളയങ്ങളിലൂടെ തണ്ട്‌ കടത്തിയിരിക്കണം. 
പീഠത്തെ ചുമക്കുന്നതിന്‌ തണ്ടുകള്‍ ഉപയോഗി 
ക്കുക. &പലകകൊണ്ട്‌ ശൂന്യമായ ഒരു പെട്ടി 
പോലെ യാഗപീഠത്തെ ഉണ്ടാക്കുക. ഞാന്‍ 
മലമുകളില്‍ വച്ച്‌ നിങ്ങളോടു പറഞ്ഞതു 
പോലെ വേണം യാഗപീഠം ഉണ്ടാക്കേണ്ടത്‌. 


വിശുദ്ധകൂടാരത്തിന്‍െറ മുറ്റം 
6“വിശുദ്ധകൂടാരത്തിന്‌ ഒരു മുറ്റം ഉണ്ടാക്കണം. 
തെക്കുവശത്ത്‌ നൂറുമുഴം നീളമുള്ള തിരശ്ശീല 


84 


കളുടെ ഞൊറി കെട്ടിയിരിക്കണം. നേര്‍ത്ത 
ലിനന്‍കൊണ്ടായിരിക്കണം ആ തിരശ്ശീലകള്‍ 
ഉണ്ടാക്കേണ്ടത്‌. 10ഇരുപതു തൂണുകളും ഇരുപത്‌ 
ഓട്ടു ചുവടുകളും ഉപയോഗിക്കുക. തൂണുക 
ളുടെ കൊളുത്തുകളും ചുറ്റുപടുയും വെള്ളികൊ 
ണ്ടുണ്ടാക്കണം. വടക്കു വശത്തും തിരശ്ലീലയ്ക്ക്‌ 
നൂറു മുഴം നീളമുണ്ടായിരിക്കണം. അതിന്‌ ഇരു 
പതു തൂണുകളും ഇരുപത്‌ ഓട്ടുചുവടുകളും 
ഉണ്ടായിരിക്കണം. വെള്ളി കൊണ്ടുള്ള കൊളു 
ത്തുകളും വെള്ളി കൊണ്ടുള്ള ചുറ്റു പട്ടകളും 
ഉണ്ടാക്കണം. 

12“മൂറ്റത്തിന്‍റെറ പടിഞ്ഞാറെ വശത്ത്‌ പത്തു 
കാലുകളും പത്തു ചുവടുകളുമായി അമ്പതു 
മുഴം നീളമുള്ള തിരശ്ശീല ഉണ്ടായിരിക്കണം. 
മമൂറ്റത്തിന്‍െറ കിഴക്കു വശത്തിനും അമ്പതു 
മുഴം നീളമുണ്ടായിരിക്കണം. 1മുറ്റത്തേക്ക്‌ ഈ 
കിഴക്കു വശം ഒരു കവാടം ആയിരിക്കും. കവാ 
ടത്തിന്‍െറ ഒരു വശത്ത്‌ പതിനഞ്ചു മുഴം നീള 
മുള്ള തിരശ്ശീലകളുണ്ടായിരിക്കണം. മൂന്നു തൂണു 
കളും മൂന്നു ചുവടുകളും ആ വശത്തുണ്ടായി 
രിക്കണം. മറ്റേ വശത്തും പതിനഞ്ചുമുഴം നീള 
മുള്ള തിരശ്ശീലയാണ്‌ വേണ്ടത്‌. ആ വശത്ത്‌ 
മുന്നു കാലുകളും മൂന്നു ചുവടുകളും വേണം. 

16“തുറ്റത്തിന്‍െറ കവാടത്തിന്‌ ഇരുപതു മുഴം 
നീളമുള്ള തിരശ്ശീലയുണ്ടാക്കുക. നേര്‍ത്ത 
ലിനനും നീല-ധൂമ്ര-പുവപ്പു നൂലും ഉപയോ 
ഗിച്ചു വേണം തിരശ്ശീലയുണ്ടാക്കുവാന്‍. 
അതില്‍ ചിത്രപ്പണികളും തുന്നിപ്പിടിപ്പിക്കണം. 
ആ തിരശ്ശീലയ്ക്കു നാലൂ കാലുകളും നാലു 
ചുവടുകളുമാണ്‌ വേണ്ടത്‌. 17മൂറ്റത്തിനു ചുറ്റു 
മുള്ള എല്ലാക്കാലുകളും വെള്ളിപ്പട്ടകൊണ്ട കൂട്ടി 
ച്ചേര്‍ത്തിരിക്കണം. തൂണുകളിലെ കൊളുത്തു 
കള്‍ വെള്ളികൊണ്ടും ചുവടുകള്‍ ഓടു കൊ 
ണ്ടും ഉണ്ടാക്കണം. 18മൂറ്റത്തിന്‍െറ നീളം നൂറു 
മുഴവും വീതി അന്‍പതു മുഴവും ആയിരിക്കണം. 
മുറ്റത്തിനു ചുറ്റുമുള്ള തിരശ്ശീലകള്‍ക്ക്‌ അഞ്ചു 
മുഴം ഉയരമുണ്ടായിരിക്കണം. നേര്‍ത്ത ലിനന്‍ 
കൊണ്ടുണ്ടാക്കിയതായിരിക്കണം തിരശ്ശീലകള്‍. 
തൂണുകള്‍ക്കു കീഴിലുള്ള ചുവട്‌ ഓടു കൊണ്ടും. 
19വിശുദ്ധ കൂടാരത്തിലെ എല്ലാ ഉപകരണങ്ങ 
ളും കൂടാരക്കുറ്റികളും മറ്റു സാധനങ്ങളും ഓടു 
കൊണ്ട്‌ ഉണ്ടാക്കിയതായിരിക്കണം. മുറ്റത്തിനു 
ചുറ്റുമുള്ള എല്ലാ തിരശ്ശീലക്കുറ്റികളും ഓടു 
കൊണ്ടുണ്ടാക്കിയതായിരിക്കണം. 











വിളക്കിനുള്ള എണ്ണ 

20“ഏറ്റവും നല്ല ഒലിവെണ്ണ കൊണ്ടുവരാന്‍ 
യിസ്രായേല്‍ജനതയോടു കല്ലിക്കുക. എല്ലാ 
സന്ധ്യയ്ക്കും കത്തിക്കേണ്ട വിളക്കില്‍ ആ 
എണ്ണ ഉപയോഗിക്കുക. മീവിളക്കിനെ കാത്തു 
സൂക്ഷിക്കേണ്ടത്‌ അഹരോന്‍െറയും പുത്രന്മാരു 
ടെയും ചുമതലയാണ്‌. സമ്മേളനക്കൂടാരത്തി 
ലെ ആദ്യത്തെ മുറിയിലേക്ക്‌ അവര്‍ പോകും. 
കരാറിന്‍െറ പെട്ടകമിരിക്കുന്ന മുറിയുടെ പുറ 
ത്ത്‌ രണ്ടു മുറികളെയും വേര്‍തിരിക്കുന്ന തിര 
ശ്ലീലക്ക്‌ പിന്നിലാണ്‌ അത്‌. അവിടെ യഹോ 
വയുടെ തിരുമുമ്പില്‍ സന്ധ്യമുതല്‍ പ്രഭാതം 
വരെ വിളക്കു കാക്കുകയാണിവരുടെ ചുമതല. 
യിസ്രായേല്‍ജനതയും അവരുടെ പിന്മുറ 
ക്കാരും ഈ ചട്ടം എക്കാലവും അനുസരിക്കണം.” 


2 





പുരോഹിതര്‍ക്കുള്ള വസ്ത്രങ്ങള്‍ 
അനന്തരം യഹോവ മോശെയോടു പറ 
ഞ്ഞു, “നിന്‍റെ സഹോദരന്‍ അഹരോ 





നോടും അവന്‍െറ മക്കളായ നാദാബ്‌, 
അബീഹു, എലെയാസാര്‍, ഈഥാമാര്‍, എന്നി 
വരോടും യിസ്രായേലുകാര്‍ക്കിടയില്‍നിന്നും 
നിനന്‍െറയടുത്തേക്കു വരാന്‍ പറയുക. അവര്‍ 
പുരോഹിതന്മാരായി എന്നെ ശുശ്രൂഷിക്കട്ടെ. 





2നി൯ന്‍െറ സഹോദരന്‍ അഹരോന്‍ വിശേഷ 
വസ്ത്രങ്ങള്‍ ഉണ്ടാക്കുക. ആ വസ്ത്രങ്ങള്‍ 
അവന്‍ മഹത്വവും ബഹുമതിയും നല്‍കും. 3ആ 





85 


പുറപ്പാട്‌ 28:2-30 


വയ്ക്കുന്ന സ്വര്‍ണ്ണച്ചിമിഴിനോടു ബന്ധിപ്പി 
ക്കുക. 


ന്യായവിധിമാര്‍ച്ചട്ട 
15“മഹാപുരോഹിതനു വേണ്ടി ഒരു ന്യായ 
വിധിമാര്‍ച്ചട്ട ഉണ്ടാക്കുക. ഏഫോദുണ്ടാക്കി 
യതുപോലെതന്നെ മികച്ച പണിക്കാര്‍ വേണം 
ഇതും ഉണ്ടാക്കാന്‍. സ്വര്‍ണ്ണനൂലുകളും നേര്‍ത്ത 








വസ്ത്രങ്ങളുണ്ടാക്കാന്‍ പരിശീലനം ലഭിച്ചവര്‍ 
ജനങ്ങള്‍ക്കിടയിലൂണ്ട്‌. അവര്‍ക്ക്‌ ഞാന്‍ വിശേ 
ഷമായ കഴിവ്‌ നല്‍കിയിട്ടുണ്ട്‌. അഹരോനു 
വേണ്ടി വസ്ത്രങ്ങള്‍ തുന്നാന്‍ അവരോടു പറ 
യുക. ആ വസ്ത്രങ്ങള്‍, അവന്‍ എന്നെ വിശേ 
ഷപ്പെട്ട രീതിയില്‍ ശുശ്രൂഷിക്കുന്നു എന്നു 
കാണിക്കും. അപ്പോള്‍ അവന്‍ എന്നെ ശുശ്രൂഷി 
ക്കാന്‍ കഴിയും. 4അവരുണ്ടാക്കേണ്ട വസ്ത്രങ്ങള്‍ 
ഇവയൊക്കെയാണ്‌: ന്യായവിധിമാര്‍ച്ചടു, 
ഏഫോദ്‌, നീലമേലങ്കി, വെള്ളക്കുപ്പായം, തല 
പ്പാവ്‌, അരപ്പട്ട. നിന്‍െറ സഹോദരന്‍ അഹ 
രോനും പുത്രന്മാര്‍ക്കും വേണ്ടിയാണിവ ഉണ്ടാ 
ക്കേണ്ടത്‌. അപ്പോള്‍ അഹരോനും പുത്രന്മാ 
ര്‍ക്കും എന്നെ ശുശ്രൂഷിക്കാനാവും. $സ്വര്‍ണ്ണ 
നൂലുകളും നേര്‍ത്ത ലിനനും നീല -ധുൂമ്ര- 
ചുവപ്പു നൂലും ഉപയോഗിക്കാന്‍ അവരോടു 
പറയുക. 














ഏഫോദും അരപ്പട്ടയും 
്‌്സ്വര്‍ണ്ണനൂലുകളും നേര്‍ത്ത ലിനനും, നീല- 
ധൂമ്-ചുവപ്പു നൂലും ഉപയോഗിച്ചു വേണം 
ഏഫോദുണ്ടാക്കാനെന്ന്‌ അവരോടു പറയുക. 
വളരെയധികം സാമര്‍ത്ഥ്യമുള്ള ഒരുവന്‍ വേണം 
ഇതു ചെയ്യാന്‍. 7ഏഫോദിനന്‍െറ രണ്ടു ചുമലി 








ലിനനും നീല-ധൂമ്ര-പുവപ്പുനൂലും അവര്‍ 
ഇതിനായി ഉപയോഗിക്കണം. 1ന്യായവിധി 
മാര്‍ച്ചട്ട രണ്ടായി മടക്കി ഒരു സമചതുരക്കീ 
ശയും ഉണ്ടാക്കണം. ഒ൯പതിഞ്ചുനീളവും ഒ൯പ 
തിഞ്ചുവീതിയും അതിനുണ്ടാകണം. 17ന്യായവി 
ധിമാര്‍ച്ചടുയില്‍ നാലു നിരയില്‍ മനോഹര 
മായ രത്നങ്ങള്‍ പിടിപ്പിക്കണം. ഒന്നാം നിരയില്‍ 
താമ്രമണി, പുഷ്യരാഗം, മാണിക്യം എന്നിവയും 
18രണ്ടാംനിരയില്‍ മരതകം, ഇന്ദ്രനീലം, വജ്രം 
എന്നിവയും 1മൂന്നാംനിരയില്‍ ഇളംപച്ച രത്നം, 
വൈഡൂര്യം, സുഗന്ധക്കല്ല്‌ എന്നിവയും 
20നാലാംനിരയില്‍ പച്ചക്കല്പ്‌, ഗോമേദകം, 
സൂര്യകാന്തക്കല്പ്‌ എന്നിവയും പിടിപ്പിക്കുക. 
21യി(സ്രായേലിന്‍െറ ഓരോ മക്കള്‍ക്കും ഓരോ 
ന്ന്‌ എന്ന കണക്കില്‍ പന്ത്രണ്ടു രത്നങ്ങള്‍ ന്യായ 
വിധിമാര്‍ച്ചട്ടയില്‍ പതിച്ചിരിക്കണം. ഓരോ 
കല്ലിന്മേലും യിസ്രായേലിന്‍റെ ഓരോ മക്ക 
ളുടെ പേരെഴുതുക. മുദ്രയുണ്ടാക്കുന്നതുപോ 
ലെ കൊത്തിവേണം ഈ പേരുകളെഴുതാന്‍. 
22“ന്യായവിധിമാര്‍ച്ചടുയിലേക്കായി തങ്ക 
ത്തില്‍ ചങ്ങലകളുണ്ടാക്കുക. ഒരു കയര്‍പോലെ 
അവ പിരിച്ചുവയ്ക്കണം. 2ന്യായവിധിമാര്‍ച്ച 
ടുയുടെ തോളുകളില്‍ രണ്ടു സ്വര്‍ണ്ണവളയങ്ങ 
ളും പിടിപ്പിക്കുക. 4ന്യായവിധിമാര്‍ച്ചട്ടയുടെ 
മൂലകളിലുള്ള ഈ രണ്ടു വളയങ്ങളിലൂടെ രണ്ടു 














ലും തോള്‍പ്പുട്ടകള്‍ വേണം. അവ തമ്മില്‍ 
ബന്ധിപ്പിക്കാവുന്നതുപോലെ വേണം ഏഫോ 
ദിന്‍ മൂലകളില്‍ പിടിപ്പിക്കാന്‍. 

“അവര്‍ അതീവ ശ്രദ്ധയോടെ ഏഫോദിനു 
വേണ്ടി ഒരു അരപ്പട്ടയും നെയ്യണം. അരപ്പട്ടയും 
ഏഫോദിനുണ്ടാക്കിയതു പോലെ സ്വ്വര്‍ണ്ണനൂ 
ലുകളും നേര്‍ത്ത ലിനനും നീല-ധൂമ്ര-ചുവപ്പു 
നൂലും ഉപയോഗിച്ചുണ്ടാക്കിയതായിരിക്കണം. 

“രണ്ടു ഗോമേദകക്കല്ലുകളെടുക്കുക. ആ രത്ന 
ത്തില്‍ യിസ്രായേലി൯ന്‍െറെ (യാക്കോബ്‌) 
പന്ത്രണ്ട്‌ മക്കളുടെയും പേരു കൊത്തുക. 1%ആറു 
പേരുകള്‍ ഒരു രത്തത്തിന്മേലും ബാക്കി ആറു 
പേരുകള്‍ മറ്റേ രതത്തിന്മേലും കൊത്തുക. 
മൂത്തപുത്രന്‍മുതല്‍ ഇളയപൂത്രന്‍വരെ പ്രായ 
ക്രമമനുസരിച്ചു വേണം പേരുകൊത്താന്‍. 
വയിസ്രായേലിനന്‍െറ പുത്രന്മാരുടെ പേരുകള്‍ 
ഈ കല്ലുകളില്‍ മുദ്രകുത്തുന്നതുപോലെ 
വേണം കൊത്തിവയ്ക്കാന്‍. സ്വര്‍ണ്ണത്തില്‍ ആ 
കല്ലുകള്‍ ഉറപ്പിക്കുക. 2അനന്തരം ഈ രണ്ടു 
രത്നങ്ങളും ഏഫോദിനന്‍െറ തോശപ്പട്ടയില്‍ പിടി 
പ്പിക്കണം. അഹരോന്‍ യഹോവയ്ക്കു മുമ്പില്‍ 
നില്‍ക്കുമ്പോള്‍ ഈ വിശേഷവസ്ത്രം ധരിക്ക 
ണം. യിസ്രായേലിനന്‍െറ മക്കളുടെ പേരു കൊ 
ത്തിയ രണ്ടു കല്ലുകള്‍ ഏഫോദിന്മേല്‍ ചാര്‍ 
ത്തിയിരിക്കണം. യിന്രായേല്‍ജനതയെ ഓര്‍മ്മി 
ക്കുവാന്‍ ഈ രത്നങ്ങള്‍ ദൈവത്തെ സഹായി 
ക്കും. 3ഏഫോദില്‍ കല്ലുകളെ ചേര്‍ത്തു വയ്ക്കു 
വാന്‍ തങ്കംതന്നെ ഉപയോഗിക്കണം. 
14തക്കച്ചങ്ങലകള്‍ കയറുപോലെ പിരിച്ചു 
വയ്ക്കുക. ആ സ്വവര്‍ണ്ണച്ചങ്ങല കല്ലുകള്‍ 

















സ്വര്‍ണ്ണച്ചങ്ങലകളും കടത്തുക. 4്സ്വര്‍ണ്ണച്ചങ്ങ 
ലകളുടെ മറ്റേ അറ്റങ്ങളെ സ്വര്‍ണ്ണശലാകക 
ളുമായി ബന്ധിക്കണം. ഏഫോദിന്റെ തോള്‍ 
പ്പട്ടകളില്‍ മു൯ഭാഗത്താണിവ പിടിപ്പിക്കേ 
ണ്ടത്‌. 2രണ്ടു സ്വര്‍ണ്ണവളയങ്ങള്‍ക്കുടി ഉണ്ടാക്കി 
ന്യായവിധിമാര്‍ച്ചടുയുടെ മറ്റേ രണ്ടു മൂല 
കളില്‍ പിടിപ്പിക്കുക. അത്‌ ഏഫോദിനുശേഷം 
ന്യായവിധിമാര്‍ച്ചട്ടയുടെ ഉള്ളില്‍ അരികിലാ 
ണ്‌ വേണ്ടത്‌. 27രണ്ടു സ്വര്‍ണ്ണവളയങ്ങള്‍ കൂടി 
ഉണ്ടാക്കി ഏഫോദിനന്‍െറ മുമ്പില്‍ തോള്‍പ്പട്ട 
യില്‍ താഴെ പിടിപ്പിക്കുക. ഏഫോദിന്‍െറ അര 
പടയ്ക്കു മുകളിലാണിതു വരുന്നത്‌. 28ന്യായവി 
ധിമാര്‍ച്ചട്ടയിലെ സ്വര്‍ണ്ണവളയങ്ങളും ഏഫോ 
ദിലെ സ്വര്‍ണ്ണവളയങ്ങളും നീല നാടകൊണ്ടു 
തമ്മില്‍ ബന്ധിക്കുക. അങ്ങനെ മാര്‍ച്ചട്ട അരപ്പു 
ടുയ്ക്കു മുകളില്‍ നില്‍ക്കുകയും അയഞ്ഞുപോ 
കാതിരിക്കുകയും ചെയ്യും. 

29“അഹരോന്‍ വിശുദ്ധസ്ഥലത്തു പ്രവേശി 
ക്കുമ്പോള്‍ ന്യായവിധിക്കുള്ള മാര്‍ച്ചട്ട ധരിച്ചി 
രിക്കണം. അങ്ങനെ അവന്‍ തനെറ ഹൃദയത്തി 
നുമേല്‍ യിസ്രായേലിന്‍െറ പന്ത്രണ്ടു മക്കളുടെ 
പേരു ധരിക്കും. യഹോവ എല്ലായ്‌പ്പോഴും 
അവരെ ഓര്‍മ്മിക്കുകയും ചെയ്യും. 3൯ന്യായവി 
ധിമാര്‍ച്ചട്ടയില്‍ ഉരറീമും തുമ്മീമും വച്ചിരി 
ക്കണം. അഹരോന്‍ യഹോവയുടെ മുമ്പില്‍ 
പോകുമ്പോഴൊക്കെ അവ അഹരോന്‍റെ ഹൃദ 
യത്തിനൂമേല്‍ കിടക്കും. അങ്ങനെ യഹോവ 
യുടെ സന്നിധിയില്‍ യിസ്രായേല്‍ജനതയുടെ 
ന്യായവിധിയുടെ മാര്‍ഗ്ഗം അഹരോന്‍ എപ്പോ 
ഴും തനറെ ഹൃദയത്തിനുമേല്‍ വയ്ക്കണം. 








പുറപ്പാട്‌ 28:31-29:16 


പുരോഹിതര്‍ക്കുള്ള മറ്റു വസ്ത്രങ്ങള്‍ 

31“ഏഫോദിനായി ഒരു നീലമേലങ്കി ഉണ്ടാ 
ക്കുക. 32നടുക്ക്‌ തലകടത്താന്‍വേണ്ടി ഒരു ദ്വാര 
മിടുക. ഈ ദ്വാരത്തിനന്‍െറ അരികുകളില്‍ ഒരു 
കഷണം തുണി തുന്നിപ്പിടിപ്പിക്കുക. ആ തുണി 
ദ്വാരം കീറിപ്പോകാതിരിക്കാന്‍ നാട എന്നതു 
പോലെ വേണം തയ്ക്കാന്‍. 33നീല-ധൂമ്ര- ചുവ 
പ്പുനൂലുകളുപയോഗിച്ച്‌ മാതളപ്പഴങ്ങളുണ്ടാ 
ക്കി മേലങ്കിയുടെ അടിയില്‍ തൂക്കിയിടുക. മാത 
ഉപ്പഴങ്ങള്‍ക്കിടയില്‍ സ്വര്‍ണ്ണമണികളും പിടി 
പ്പിക്കണം. അങ്ങനെ മേലങ്കിയുടെ അടിഭാഗ 
ത്ത്‌ ചുറ്റിലും അരികില്‍ മണികളും മാതളപ്പഴ 
ങ്ങളും ഉണ്ടായിരിക്കണം. ഓരോ മാതളപ്പഴ 
ത്തിനു ശേഷവും ഓരോ സ്വര്‍ണ്ണമണികളുണ്ടാ 
യിരിക്കണം. പുരോഹിതനായി പ്രവര്‍ത്തിക്കു 
മ്പോള്‍ അഹരോന്‍ ഇതു ധരിക്കണം. അഹ 
രോന്‍ യഹോവയുടെ മുമ്പിലേക്കു വിശുദ്ധസ്ഥ 
ലത്തേക്കു പോകുമ്പോള്‍ മണികള്‍ ശബ്ദിക്കും. 
അവന്‍ വിശുദ്ധസ്ഥലത്തുനിന്നും പോകുമ്പോ 
ഴും മണികള്‍ മുഴങ്ങും. അങ്ങനെ അഹരോന്‍ 
മരിക്കാതിരിക്കും. 

36“ഒരു കഷണം സ്വര്‍ണ്ണത്തില്‍ മുദ്രയുണ്ടാക്കു 
ന്നതുപോലെ ഈ വാക്കുകള്‍ ആലേഖനം ചെ 
യ്യുക: യഹോവയ്ക്കു പരിശുദ്ധം. 37സ്വര്‍ണ്ണക്ക 
ഷണം തലപ്പാവിനു മുമ്പില്‍ വരത്തക്കവിധം 
തലപ്പാവിനു ചുറ്റും നീല നാടകെട്ടുക. 35അഹ 
രോന്‍ അത്‌ തലയില്‍ ധരിക്കണം. അങ്ങനെ 
അവന്‍ യിസ്രരായേല്‍ജനത യഹോവയ്ക്കു 
സമര്‍പ്പിക്കുന്ന വഴിപാടുകളില്‍ വന്നിട്ടുള്ള 
തെറ്റുകള്‍ ഇല്ലാതാക്കും. ജനങ്ങളുടെ സമ്മാന 





ങ്ങള്‍ യഹോവ സ്വീകരിക്കുന്നതിനായി അഹ 
രോനെപ്പോഴും അതു തന്‍െറ നെറ്റിയില്‍ 
ധരിക്കും. 


39“നേര്‍ത്ത ലിനന്‍ ഉപയോഗിച്ചുവേണം 
വെള്ള മേലങ്കി നെയ്യാന്‍. തലപ്പാവിനും നേര്‍ 
ത്ത ലിനന്‍ ഉപയോഗിക്കുക. അരപ്പട്ട യിലും 
ചിത്രപ്പണികള്‍ തുന്നിപിടിപ്പിച്ചിട്ടു ണാവണം. 
44അഹരോന്‍െറ പുത്രന്മാര്‍ക്കും കുപ്പായങ്ങള്‍, 
അരപ്പട്ടകള്‍, തലപ്പാവുകള്‍ എന്നിവ ഉണ്ടാ 
ക്കുക. അത്‌ അവര്‍ക്ക്‌ മഹത്വവും ബഹുമതിയും 
നല്‍കും. 41വസ്ത്രങ്ങള്‍ നിന്‍െറ സഹോദരന്‍ 
അഹരോനേയും മക്കളേയും se അന 
ന്തരം വിശേഷപ്പെട്ട എ തളിച്ച്‌ അവരെ 


86 


ന്മാരെന്ന നിലയില്‍ എന്നെ ശുശ്രൂഷിക്കുന്നു 
വെന്നു തെളിയിക്കാന്‍ നീ എന്താണു ചെയ്യേണ്ട 
തെന്ന്‌ ഞാന്‍ ഇനി പറയാം. ഒരു കുറവുമി 
ല്ലാത്ത ഒരു കാളക്കുട്ടിയെയും രണ്ട്‌ ആണാടുക 
ളെയും സംഘടിപ്പിക്കുക. 2അനന്തരം നേര്‍ത്ത 
ഗോതമ്പു പൊടികൊണ്ട്‌ പുളിമാവു ചേര്‍ക്കാ 
തെ അല്പമുണ്ടാക്കുക. ഇതേ സാധനങ്ങള്‍ 
കൊണ്ട്‌ ഒലീവെണ്ണ ചേര്‍ത്ത്‌ കനം കുറഞ്ഞ 
അടകളുമുണ്ടാക്കുക. എന്നിട്ട്‌ പരന്നു കട്ടികു 
റഞ്ഞ അടകള്‍ എണ്ണയുപയോഗിച്ച്‌ ഉണ്ടാ 
ക്കുക. ഈ അപ്പങ്ങളും അടകളും ഒരു കൂടയില്‍ 
എടുക്കുക. ആ കൂട അഹരോനെയും മക്കളെയും 
ഏല്പിക്കുക. കാളയേയും രണ്ട്‌ ആണാടുകളേയും 
അതോടൊപ്പം അവരെ ഏല്പിക്കണം. 

അനന്തരം അഹരോനെയും അവന്‍െറ 
പുത്രന്മാരെയും സമ്മേളനക്കൂടാരത്തിനെറ 
കവാടത്തിലേക്കു കൊണ്ടുവന്ന്‌ വെള്ളത്തില്‍ 
കഴുകുക. അനന്തരം അഹരോനെ വിശേഷ 
വസ്ത്രങ്ങളണിയിക്കുക. നെയ്തെടുത്ത വെള്ള 
മേലങ്കിയും ഏഫോദിനോടൊപ്പമുള്ള നീല 
മേലങ്കിയും അവനെ ധരിപ്പിക്കുക. ഏഫോദും 
ന്യായവിധിമാര്‍ച്ചട്ടയും അവനെ ധരിപ്പിക്കുക. 
അനന്തരം മനോഹരമായ അരപ്പട്ടയും അവനെ 
അണിയിക്കുക. തലപ്പാവ്‌ അവന്‍െറ തലയില്‍ 
ചൂടുക. തലപ്പാവിനു ചുറ്റുമായി പ്രത്യേക 
കിരീടവും അണിയിക്കുക. ?അഭിഷേകതൈല 
മെടുത്ത്‌ അഹരോന്‍റെ തലയില്‍ തളിക്കുക. 
അഹരോന്‍ ആ ജോലിക്കു തെരഞ്ഞെടുക്ക 
പ്പെട്ടു എന്ന്‌ അതു തെളിയിക്കും. 











“അനന്തരം അഹരോന്‍െറ പുത്രന്മാരെ 
ഇവിടെ കൊണ്ടുവരിക. നെയ്തെടുത്ത 
വെളുത്ത മേലങ്കി അവരെ ധരിപ്പിക്കുക. 


എന്നിട്ട അവരുടെ അരയില്‍ അരപ്പട്ടമുറുക്കുക. 
പ്രത്യേക തൊപ്പിയും അവര്‍ക്കു ധരിക്കാന്‍ 
കൊടുക്കുക. ആ സമയം അവര്‍ പുരോഹി 
തരാകാ൯ ആരംഭിക്കും. എന്നേക്കും തുടരുന്ന 
പ്രത്യേക നിയമം മൂലം അവര്‍ പുരോഹിതന്മാ 
രായിത്തീരും. അങ്ങനെയാണ്‌ അഹരോനെയും 
അവന്‍െറ പുത്രന്മാരെയും നിങ്ങള്‍ പുരോഹി 
തന്മാരാക്കേണ്ടത്‌. 

10“അനന്തരം കാളയെ സമ്മേളനക്കൂടാര 
ത്തിനു മുമ്പിലുള്ള ആ സ്ഥലത്തേക്കു കൊണ്ടു 
വരിക. അഹരോനും പുത്രന്മാരും തങ്ങളുടെ 








പുരോഹിതരാക്കുക. അത്‌ അവരെ വിശുദ്ധരാ 
ക്കുകയും അവര്‍ പുരോഹിതരെന്ന നിലയില്‍ 
എന്നെ ശുശ്രൂഷിക്കുകയും ചെയ്യും. 
42“പുരോഹിതന്മാര്‍ക്ക്‌ ലിനന്‍ ഉപയോഗിച്ച്‌ 
അടിവസ്ത്രങ്ങള്‍ ഉണ്ടാക്കുക. അത്‌ അവരുടെ 
അരമുതല്‍ തുടവരെയുള്ള ഭാഗങ്ങള്‍ മറ 
യ്ക്കണം. 43സമ്മേളനക്കൂടാരത്തിലേക്കു പ്രവേ 
ശിക്കുമ്പോഴൊക്കെ അഹരോനും മക്കളും ഈ 
വസ്ത്രങ്ങള്‍ ധരിച്ചിരിക്കണം. പുരോഹിതന്മാ 
രെന്ന നിലയില്‍ വിശുദ്ധസ്ഥലത്ത്‌ യാഗപീഠം 
ത്തിനടുത്തുവന്ന്‌ ശുശ്രൂഷ നടത്തുമ്പോഴൊക്കെ 
അവരിതു ധരിച്ചിരിക്കണം. ഈ വസ്ത്രം ധരി 
ക്കാതിരുന്നാല്‍ അവര്‍ കുറ്റക്കാരാകുകയും അവര്‍ 
മരിക്കേണ്ടിവരികയും ചെയ്യും. ഇത്‌ അഹ 
രോനും അവന്‍െറ പിന്‍ഗാമികളായ മുഴുവന്‍ 
കുടുംബക്കാര്‍ക്കും എക്കാലത്തേക്കുമുള്ള ഒരു 


ക 9 


നിയമമാണ്‌. 


പുരോഹിതന്മാരെ വാഴിക്കുന്നതിനുള്ള ചടങ്ങ്‌ 
7 അനന്തരം യഹോവ മോശെയോടു പറ 
ഞ്ഞു, “അഹരോനും മക്കളും പുരോഹിത 


കൈകള്‍ കാളയുടെ തലയില്‍ വയ്ക്കണം. 
11എന്നിട്ട സമ്മേളനക്കൂടാരത്തിന്‍െറ പ്രവേശന 
കവാടത്തില്‍വച്ചു തന്നെ ആ കാളയെ 
കൊല്ലുക. യഹോവ ഇതു കാണും. 12അനന്തരം 
കാളയുടെ രക്തം കുറെ എടുത്ത്‌ യാഗപീഠത്തി 
ലേക്കു പോവുക. നിന്‍െറ വിരലുകൊണ്ട്‌ ആ 
രക്തം യാഗപീഠത്തിലെ കൊമ്പുകളില്‍ ചാര്‍ 
ത്തുക. മിച്ചമുള്ള രക്തം മുഴുവന്‍ യാഗപീഠം 
ത്തിനു താഴെയും ഒഴിക്കുക. 13അനന്തരം കാള 
യുടെ ഉള്ളിലുള്ള മുഴുവന്‍ കൊഴുപ്പും കരളി 
ന്‍െറ കൊഴുത്ത ഭാഗവും രണ്ടു വൃക്കകളും അവ 
യ്ക്കു ചുറ്റുമുള്ള കൊഴുപ്പും എടുക്കുക. ബലി 
പീഠത്തില്‍ അവയെ ഒരു യാഗമായി ഹോമി 
ക്കുക. 4അനന്തരം കാളയുടെ മാംസവും ചര്‍മ്മ 
വും മറ്റു ഭാഗങ്ങളുമെടുത്ത്‌ നിങ്ങളുടെ പാളയ 
ത്തിനു പുറത്തു കൊണ്ടുപോയി കത്തിച്ചുക 
ഒയുക. പുരോഹിതന്മാരുടെ പാപം ഇല്ലായ്മ 
ചെയ്യാനുള്ള വഴിപാടാണിത്‌. 

15“അനന്തരം തങ്ങളുടെ കൈകള്‍ ആണാടുക 
ളില്‍ ഒന്നിന്‍െറ തലയില്‍ വയ്ക്കാന്‍ അഹരോ 
നോടും പുത്രന്മാരോടും പറയുക. 1ആ ആണാ 


ടിനെ കൊന്ന്‌ രക്തം ശേഖരിക്കുക. ആ രക്തം 
യാഗപീഠത്തിനെറ നാലു വശത്തും തളിക്കുക. 
17എന്നിട്ട ആണാടിനെ പല കഷണങ്ങളായി 
മുറിക്കുക. അതിന്‍െറ ആന്തരഭാഗങ്ങളും കാലും 
കഴുകുക. ഈ ഭാഗങ്ങള്‍ ആണാടിന്‍െറ ശിരസ്സി 
നോടും മറ്റു കഷണങ്ങളോടും ഒപ്പും വയ്ക്കുക. 
18അനന്തരം എല്ലാം യാഗപീഠത്തില്‍ ഹോമി 
ക്കുക. അതൊരു ഹോമബലിയാണ്‌. അഗ്നി 
യിലൂടെ യഹോവയ്ക്കു നല്‍കുന്ന വഴിപാ 
ടാണിത്‌. അതിന്‍െറ ഗന്ധം യഹോവയെ സന്തു 
ഷ്ടനാക്കുന്നു. 

19“മറ്റേ ആണാടിന്‍െറ തലയിലും തങ്ങളുടെ 
കൈകള്‍ വയ്ക്കാന്‍ അഹരോനോടും പുത്രന്മാ 
രോടും പറയുക. 20ആ ആണാടിനെ കൊന്ന്‌ 
കൂറേ രക്തം ശേഖരിക്കുക. ആ രക്തം അഹരോ 
നന്‍െറയും പുത്രന്മാരുടെയും വലതു ചെവിമട 





87 


പുറപ്പാട്‌ 29:17-41 
ന്‍െറ പുത്രന്മാര്‍ക്കും നല്‍കുക. 4യിസ്രായേ 
ലുകാര്‍ അഹരോനും പുത്രന്മാര്‍ക്കും എപ്പോ 


ഴും ഈ ഭാഗങ്ങള്‍ നല്‍കും. യിസ്രായേല്‍ ജനത 
യഹോവയ്ക്കു വഴിപാട്‌ നടത്തുമ്പോഴൊക്കെ 
ഈ ഭാഗങ്ങള്‍ പുരോഹിതന്മാരുടെ അവകാശ 
മായിരിക്കും. അവര്‍ ഭാഗങ്ങള്‍ പുരോഹിത 
ന്മാര്‍ക്കു നല്‍കുമ്പോള്‍ അതു യഹോവയ്ക്കു 
നല്‍കുന്നതിനു സമമായിരിക്കും. 
29“അഹരോനു വേണ്ടിയുണ്ടാക്കിയ വിശുദ്ധ 
വസ്ത്രങ്ങളും ശേഖരിക്കുക. അത്‌ അയാളുടെ 
കാലശേഷം അയാളുടെ പുത്രന്മാര്‍ക്കുള്ളതാണ്‌. 
പുരോഹിതരായിരിക്കുമ്പോള്‍ അവരതു ധരി 
ക്കും. 30അഹരോനു ശേഷം അവന്‍െറ പുത്രന്‍ 
മഹാപുരോഹിതനാകും. വിശുദ്ധസ്ഥലത്ത്‌ 
ശുശ്രൂഷ നടത്താന്‍ സമ്മേളനക്കൂടാരത്തിലേക്കു 








ക്കില്‍ പുരട്ടുക. കുറേ രക്തം അവരുടെ വലതു 
കൈയിലെ തള്ളവിരലിലും പുരട്ടുക. കുറച്ച്‌ 
അവരുടെ വലതു കാലിലെ പെരുവിരലിലും 
പുരട്ടുക. എന്നിട്ട മിച്ചമുള്ള രക്തം യാഗപീഠ 
ത്തിന്‍റെ നാലു വശത്തേക്കും ഒഴിക്കുക. അന 
ന്തരം യാഗപീഠത്തില്‍നിന്നും കുറേ രക്തം എടു 
ക്കുക. അത്‌ എ ചേര്‍ത്ത്‌ അഹരോന്‍െറ 
ശരീരത്തിലും വസ്ത്രത്തിലും തളിക്കുക. അവ 
ന്‍െറ മക്കളുടെ മേലും വസ്ത്രത്തിലും തളിക്കുക. 
അഹരോനും മക്കളും എന്‍െറ ശുശ്രൂഷകരാണെ 
ന്നതിന്‌ അതു സാക്ഷ്യം നല്‍കും. പ്രത്യേക 
സന്ദര്‍ഭങ്ങളില്‍ മാത്രമേ അവരുടെ വസ്ത്രങ്ങള്‍ 
ഉപയോഗിക്കൂ എന്നും ഇതു കാണിക്കും. 
22“അനന്തരം അഹരോനെ മഹാപുരോഹിത 
നാക്കുന്ന ചടങ്ങിലേക്കുള്ള ആണാടിന്‍െറ കൊ 
ഴുല്പ എടുക്കുക. വാലിനു ചുറ്റുമുള്ള കൊഴുപ്പും 
ആന്തരാവയവങ്ങള്‍ക്കു ചുറ്റുമുള്ള കൊഴുപ്പും 
കരളിന്‍െറയും രണ്ടു വൃക്കകളുടെ ചുറ്റുമുള്ളതും 
അവയിലുള്ളതുമായ കൊഴുപ്പു മുഴുവനും വല 
തു കാലിലെ കൊഴുപ്പും എടുക്കണം. 2എന്നിട്ട 
പുളിപ്പില്ലാതെ നിങ്ങളുണ്ടാക്കിയ അപ്പം നിറച്ച 














വരുമ്പോള്‍ അയാള്‍ ആ വസ്ത്രങ്ങള്‍ ഏഴു 
ദിവസത്തേക്കു ധരിക്കണം. 

3അഹരോന്‍െറ മഹാപനരോഹിത്യാഭിഷേ 
കുത്തിന്‌ ഉപയോഗിച്ച ആണാടിന്‍െറ മാംസം 
പാകപ്പെടുത്തുക. ഒരു വിശുദ്ധസ്ഥലത്തു 
വേണം പാചകം നടത്താന്‍. 32അനന്തരം അഹ 
രോനും പുത്രന്മാരും സമ്മേളനക്കൂടാരത്തിനെറ 
മുമ്പില്‍വച്ച്‌ ആ മാംസം ഭക്ഷിക്കണം. കൂടാതെ 
കൂടയിലിരിക്കുന്ന അപ്പവും അവര്‍ ഭക്ഷിക്കണം. 
3്പുരോഹിതന്മാരാക്കപ്പെട്ടപ്പോള്‍ അവര്‍ക്കു 
ണ്ടായിരുന്ന പാപങ്ങള്‍ ഇല്ലാതാക്കാനാണ്‌ ഈ 
വഴിപാടുകള്‍. അവര്‍ മാത്രം ഈ വഴിപാടുകള്‍ 
ഭക്ഷിക്കണം. ഈ ബലികള്‍ വിശുദ്ധമായതി 
നാല്‍ മറ്റാരും ഇത്‌ ഭക്ഷിക്കരുത്‌. 

4പിറ്റേന്നു പ്രഭാതത്തില്‍ അവശേഷിക്കുന്ന 
ആണാടിന്‍െറ മാംസമോ അപ്പമോ ഉണ്ടെങ്കില്‍ 
അവ ഹോമിക്കണം. അത്‌ ഒരു പ്രത്യേക സമയ 
ത്ത്‌ ഒരു പ്രത്യേക രീതിയില്‍ തിന്നേണ്ടവയാ 
യതിനാല്‍ ആ അപ്പമോ മാംസമോ നീ ഭക്ഷി 
ക്കരുത്‌. 

35“ഇതെല്പാം നീ അഹരോനും പുത്രനും 
വേണ്ടി ചെയ്യണം. ഞാ൯ പറഞ്ഞതു പോലെ 








കൂട എടുക്കുക. നിങ്ങള്‍ യഹോവയുടെ 
മുമ്പില്‍ വച്ച കൂട തന്നെയാണിത്‌. കൂടയില്‍ 
നിന്ന്‌ ഇനി പറയുന്ന സാധനങ്ങള്‍ പുറത്തെടു 
ക്കുക: ഒരു കഷണം അപ്പം, എണ്ണ ചേര്‍ത്തുണ്ടാ 
ക്കിയ ഒരു അട, ഒരു കനം കുറഞ്ഞ അട. 
2ഇവ അഹരോനും പുത്രന്മാര്‍ക്കും നല്‍കുക. 
യഹോവയുടെ മുമ്പില്‍ ഇതെല്ലാം അവരുടെ 
കയ്യില്‍ പിടിച്ച്‌ ഉയര്‍ത്തിക്കാട്ടാന്‍ അവരോടു 
പറയുക. അത്‌ യഹോവയ്ക്കുള്ള ഒരു വിശേഷ 
വഴിപാടായിരിക്കും. 25അനന്തരം അഹരോന്‍െറ 
യും പുത്രന്മാരുടെയും കയ്യില്‍നിന്ന്‌ അതെല്ലാം 
വാങ്ങി ആണാടിനോടൊപ്പം യാഗപീഠത്തില്‍ 
വയ്ക്കുക. അനന്തരം യാഗപീഠത്തിലുള്ള 
സാധനങ്ങളെല്ലാം ഹോമിക്കുക. അഗ്നിയിലൂ 
ടെ യഹോവയ്ക്കു നല്‍കുന്ന ഹോമബലിയാ 
ണത്‌. അതിന്‍െറ മണം യഹോവയെ സന്തുഷ്ട 
നാക്കും. 

26“അനന്തരം അഹരോനെ മഹാപുരോഹിത 
നാക്കുന്നതിനുള്ള ചടങ്ങിനുപയോഗിക്കുന്ന 
ആണാടിനന്‍െറ നെഞ്ച്‌ എടുക്കുക. ആണാ 
ടിന്‍െറ നെഞ്ച്‌ യഹോവയുടെ മുമ്പില്‍ വഴിപാ 
ടായി എടുത്തു പിടിക്കുക. അനന്തരം മടക്കിയെ 
ടുത്തു സൂക്ഷിക്കുക. മൃഗത്തിന്‍റെ ഈ ഭാഗം 
നിനക്കുള്ളതാണ്‌. 27അഹരോനെ മഹാപുരോ 
ഹിതനാക്കാനുപയോഗിച്ച ആണാടിന്‍െറ 
നെഞ്ചും കാലുമെടുത്ത്‌ വിശുദ്ധമാക്കുക. അന 
ന്തരം ആ വിശിഷ്ടഭാഗങ്ങള്‍ അഹരോനും അവ 








തന്നെ നീ അതു ചെയ്യണം. അവരുടെ പനരോ 
ഹിത്യാഭിഷേക ചടങ്ങുകള്‍ ഏഴു ദിവസത്തേ 
ക്കുണ്ടായിരിക്കണം. 

36ഏഴു ദിവസത്തേക്ക്‌ ഓരോ ദിവസവും 
നിങ്ങള്‍ ഒരു കാളയെ വീതം യാഗമര്‍പ്പിക്കണം. 
അഹരോന്‍െറയും പുത്രന്മാരുടെയും പാപത്തി 
ന്‍റെ ബലിയായിരിക്കണം അത്‌. യാഗപീഠ 
ത്തെ വിശുദ്ധമാക്കുന്നതിനാണ്‌ നിങ്ങളിതു 
ചെയ്യേണ്ടത്‌. യാഗപീഠത്തില്‍ ഒലിവെണ്ണ 
ഒഴിച്ച്‌ അതു ശുദ്ധമാക്കുക. 37ഏഴു ദിവസ 
ത്തേക്ക്‌ നിങ്ങള്‍ യാഗപീഠത്തെ ശുദ്ധവും വിശു 
ദ്ധവുമാക്കണം. ആ സമയം യാഗപീഠം അതിവി 
ശുദ്ധമാകും. യാഗപീഠത്തില്‍ സ്പര്‍ശിക്കുന്ന 
വസ്തുക്കളും ശുദ്ധമാകും. 
38“എല്ലാ ദിവസവും നീ യാഗപീഠത്തില്‍ 
വഴിപാടര്‍പ്പിക്കണം. ഒരു വയസ്സുള്ള രണ്ട്‌ 
ആട്ടിന്‍കുട്ടികളെ നീ കൊല്ലണം. 39ഒരാടിനെ 
രാവിലെയും മറ്റേതിനെ വൈകിട്ടും. 4044ആദ്യ 
ത്തെ ആടിനെ നീ ബലിയര്‍പ്പിക്കുമ്പോള്‍ എട്ടു 
കോപ്പ നേര്‍ത്ത ഗോതനമ്പുമാവുകൂടി അതോ 
ടൊപ്പം കൊടുക്കുക. ആ മാവ്‌ കാല്‍ഹീന്‍ 
വീഞ്ഞുമായി കൂട്ടിക്കലര്‍ത്തുക. രണ്ടാമത്തെ 
കുഞ്ഞാടിനെ കൊല്ലുമ്പോള്‍ എട്ടു കോപ്പ നേര്‍ 
ത്ത ഗോതമ്പുമാവും കാല്‍ഹീ൯ വീഞ്ഞുമായി 
വഴിപാട്‌ അര്‍പ്പിക്കുക. പ്രഭാതത്തില്‍ ചെയ്ത 
തുപോലെ തന്നെ അപ്പോഴും ചെയ്യുക. ഇത്‌ 
യഹോവയ്ക്കൊരു ഭോജനബലിയാണ്‌. ഇത്‌ 

















പുറപ്പാട്‌ 29:42-30:23 


ഹോമയാഗമായി അര്‍പ്പിക്കുമ്പോള്‍ ഉണ്ടാ 
വുന്ന ഗന്ധം യഹോവയെ സന്തോഷിപ്പിക്കും. 

42“എല്ലാ ദിവ സവും ഈ വഴിപാടുകള്‍ 
നിങ്ങള്‍ യഹോവയ്ക്കു ഹോമിച്ചു സമര്‍പ്പി 
ക്കണം. യഹോവയ്ക്കു മുമ്പില്‍ സമ്മേളനക്കൂ 
ടാരത്തിന്‍്റ്റെ കവാടത്തില്‍ വേണം ഇതു നട 
ത്താന്‍. നിങ്ങളുടെ എല്ലാ തലമുറകളിലൂടെയും 
ഇതു തുടരുക. നിങ്ങള്‍ വഴിപാടര്‍പ്പിക്കുമ്പോള്‍ 
യഹോവയായ ഞാന്‍ നിങ്ങളെ വന്നു കണ്ടു 
സംസാരിക്കും. 4യിസ്രായേൽല്‍ജനതയെ ഞാന 
വിടെ കണ്ടുകൊള്ളാം. എന്‍െറ മഹത്വം ആ 
സ്ഥലത്തെ പരിശുദ്ധമാക്കും. 

44അങ്ങനെ ഞാന്‍ സമ്മേളനക്കൂടാരത്തെ 
ശുദ്ധമാക്കും. യാഗപീഠത്തെയും ഞാന്‍ വിശുദ്ധ 
മാക്കും. അഹരോനെയും മക്കളെയും അവ 
രെന്നെ പുരോഹിതന്മാരായി ശുശ്രൂഷിക്കാന്‍ 
പാകത്തില്‍ വിശുദ്ധരാക്കും. ക്യിസ്രായേല്‍ 
ജനതയോടൊത്തു ഞാ൯ വസിക്കും. ഞാനവ 
രുടെ ദൈവവുമായിരിക്കും. 4ഞാ൯ അവരുടെ 
ദൈവമായ യഹോവയെന്നു ജനം അറിയും. 
അവര്‍ക്കിടയില്‍ വസിക്കാനായി അവരെ 
ഈജിപ്തില്‍നിന്നും കൊണ്ടുവന്നവന്‍ ഞാനാ 
ണെന്ന്‌ അവരറിയും. അവരുടെ യഹോവയായ 
ദൈവം ഞാനാകുന്നുവെന്ന്‌ അവരറിയും.” 











കത്തുന്ന ധൂപത്തി൯െറ യാഗപീഠം 
30൮) മോശെയോടു പറഞ്ഞു, “കരു 
വേലകത്തടികൊണ്ടൊരു യാഗപീഠം 
ഉണ്ടാക്കുക. അതില്‍ വേണം ധൂപങ്ങള്‍ കത്തി 
ക്കാന്‍. 2ഒരു മുഴം നീളവും ഒരു മുഴം വീതിയും 
ആയ സമചതുരമായിട്ടു വേണം അതു നിര്‍മ്മി 
ക്കാന്‍. രണ്ടു മുഴം ഉയരവും അതിനുണ്ടാവണം. 
നാലു മൂലകളിലും കൊമ്പുകളുണ്ടാവണം. 
അത്‌ യാഗപീഠവുമായിച്ചേര്‍ന്ന്‌ ഒറ്റക്കഷണ 
മായിരിക്കണം. 3ധൂപയാഗപീഠത്തിന്‍െറെറ മുകള്‍ 
ഭാഗവും വശങ്ങളും തങ്കംകൊണ്ടു പൊതിയ 
ണം. യാഗപീഠത്തിനു ചുറ്റും സ്വര്‍ണ്ണപ്പട്ടയും 
അടിക്കണം. 
4സ്വര്‍ണ്ണപ്പടയ്ക്കു താഴെ രണ്ടു സ്വര്‍ണ്ണ വള 
യങ്ങളുണ്ടാക്കണം. യാഗപീഠത്തിന്‍െറ എതിര്‍ 
വശത്തും രണ്ടു സ്വര്‍ണ്ണവളയങ്ങള്‍ വയ്ക്കണം. 
യാഗപീഠം ചുമക്കാനുള്ള തണ്ടുകള്‍ ആ സ്വര്‍ണ്ണ 
വളയങ്ങളിലൂടെ കടത്തണം. $തണ്ടുകളും കരു 
വേലകത്തടി കൊണ്ടുണ്ടാക്കണം തണ്ടുകളെ 
സ്വര്‍ണ്ണം കൊണ്ടു പൊതിയണം. 6വിശുദ്ധതിര 
ശ്ലീലയ്ക്കു മുമ്പില്‍ യാഗപീഠം വയ്ക്കണം. 
സാക്ഷ്യപെട്ടകം ആ തിരശ്ശീലയ്ക്കു പിന്നിലാ 
ണ്‌. കരാറിനു മുകളിലുള്ള മുടിയുടെ മുമ്പിലാ 
യിരിക്കും യാഗപീഠത്തിന്‍െറ സ്ഥാനം. അവിടെ 
യാണ്‌ ഞാന്‍ നിനക്ക്‌ പ്രത്യക്ഷപ്പെടുക. 
“എന്നും പ്രഭാതത്തില്‍ അഹരോന്‍ ആ യാഗ 
പീഠത്തില്‍ സുഗന്ധധൂപങ്ങള്‍ കത്തിക്കണം. 
വിളക്കുകള്‍ പരിശോധിക്കാന്‍ വരുമ്പോഴായി 

















ടട 


ങ്കിലും തരത്തിലുള്ള ധാന്യബലിയോ പാനീയ 
യാഗമോ ഈ യാഗപീഠത്തില്‍വച്ചു നടത്തു 
വാനും പാടില്ല. 
10“വര്‍ഷത്തിലൊരിക്കല്‍ അഹരോന്‍ യഹോ 
വയ്ക്കൊരു വിശിഷ്ടബലി നല്‍കണം. ജന 
ങ്ങളുടെ പാപം മായ്ച്ചു കളയാന്‍ അഹരോന്‍ 
പാപബലിയുടെ രക്തം ഉപയോഗിക്കണം. ഈ 
യാഗപീഠത്തിന്‍െറ കൊമ്പുകളില്‍ വേണം 
അഹരോന്‍ അതു ചെയ്യാന്‍. ആ ദിവസത്തെ 
പ്രായള്‍ചിത്തത്തിന്‍െറ ദിനം എന്നു വിളിക്കും. 
യഹോവയെ സംബന്ധിച്ചിടത്തോളം അതൊരു 
വിശേഷദിവസമാണ്‌.” 








ദേവാലയക്കരം 

1യഹോവ മോശെയോടു പറഞ്ഞു, 12“യി। 
സ്രായേല്‍ജനത എത്ര പേരുണ്ടെന്ന്‌ എണ്ണി തിട്ട 
പ്പെടുത്തുക. ഇതു ചെയ്യുമ്പോഴൊക്കെ ഓരോ 
രുത്തരും യഹോവയ്ക്ക്‌ അവനവനന്‍േറതായി 
ഒരു തുക കൊടുക്കുക. ഓരോരുത്തരും ഇങ്ങനെ 
ചെയ്താല്‍ ജനങ്ങള്‍ക്ക്‌ പകര്‍ച്ചവ്യാധികളൊ 
ന്നും ബാധിക്കുകയില്ല. 13എണ്ണത്തില്‍പ്പെടുന്ന 
ഓരോരുത്തരും അരശേക്കെല്‍ വീതം നല്‍കണം. 
(ഓദ്യോഗിക അളവനുസരിച്ചുള്ള അരശേ 
ക്കെല്‍. ഇരുപത്‌ ഗേരാ തൂക്കമാണ്‌ ഒരു 
ശേക്കെല്‍.) ഈ അര ശേക്കെല്‍ യഹോവയ്ക്കു 
ള്ള ഒരു വഴിപാടാകുന്നു. 4കുറഞ്ഞത്‌ ഇരുപതു 
വയസ്സറെങ്കിലുമായവരെ എണ്ണത്തില്‍പ്പെടു 
ത്തും. എണ്ണപ്പെടുന്ന ഓരോരുത്തരും യഹോവ 
യ്ക്ക്‌ ഈ വഴിപാടു നല്‍കുകയും വേണം. 
ധനികര്‍ അരശേക്കെലില്‍ കൂടുതല്‍ നല്‍ക 
രുത്‌. ദരിദ്രര്‍ അരശേക്കെലില്‍ കുറയുകയുമരുത്‌. 
എല്ലാവരും ഒരേ വഴിപാടു തന്നെ യഹോവ 
യ്ക്കു നല്‍കണം. ഇതു നിങ്ങളുടെ ജീവന്‍െറ 
വിലയാണ്‌. 1യിന്സ്രായേല്‍ജനതയില്‍നിന്നും 
ഈ പണം സ്വരൂപിക്കുക. ആ പണം സമ്മേളന 
ക്കൂടാരത്തിലെ ശുശ്രൂഷയ്ക്കുവേണ്ടി ഉപയോ 
ഗിക്കുക. ആ പണം കൊടുക്കല്‍ യഹോവ 
തന്‍റ ജനതയെ ഓര്‍മ്മിക്കുന്നതിനിടയാക്കും. 
അവര്‍ തങ്ങളുടെ തന്നെ ജീവന്‍െറ വില നല്‍കു 
കയാണ്‌.” 

















കഴുകുന്നതിനുള്ള പാത്രം 

17യഹോവ മോശെയോടു പറഞ്ഞു, 18“ഒരു 
ഓട്ടുപാത്രമുണ്ടാക്കി ഒരു ഓട്ട അടിത്തറയില്‍ 
വയ്ക്കുക. നീയത്‌ കഴുകാന്‍ ഉപയോഗിക്കണം. 
സമ്മേളനക്കൂടാരത്തിനും യാഗപീഠത്തിനും ഇട 
യ്ക്കു വേണം ഈ പാത്രം വയ്ക്കാന്‍. പാത്ര 
ത്തില്‍ വെള്ളം നിറയ്ക്കുക. 19അഹരോനും 
പുത്രന്മാരും ഈ പാത്രത്തിലെ വെള്ളമെടുത്ത്‌ 
കൈയും കാലും കഴുകണം. 2സമ്മേളനക്കൂടാര 
ത്തിലേക്കോ ഹോമയാഗമര്‍പ്പിക്കാനായി യാഗ 
പീഠത്തിനടുത്തേക്കോ വരുമ്പോഴൊക്കെ അവര്‍ 











രിക്കണം അത്‌. 8വൈകുന്നേരവും അവന്‍ ധൂപം 
കത്തിക്കണം. വൈകുന്നേരം വിളക്കു പരിശോ 
ധിക്കാന്‍ വരുമ്പോഴായിരിക്കണം അത്‌. അതി 
നാല്‍ എന്നെന്നേക്കുമായി യഹോവയ്ക്കു 
മുമ്പില്‍ ധൂപം എല്ലാ ദിവസവും കത്തിയി 
രിക്കും. മറ്റേതെങ്കിലും തരത്തിലുള്ള സുഗന്ധ 
ദ്രവ്യങ്ങളോ* ഹോമദ്രവ്യങ്ങളോ ആ യാഗപീഠം 
ത്തില്‍ വച്ചു കത്തിക്കാന്‍ പാടില്ല. ഏതെ 








മറ്റേതെങ്കിലും സുഗന്ധദ്രവ്യങ്ങള്‍ കര്‍ത്താ 
വിന്‍റെ ആജ്ഞപ്രകാരം ഉണ്ടാക്കപ്പെടാത്ത ധൂപ 
മെന്നര്‍ത്ഥം. പുറ. 30:34-38 കാണുക. 





വെള്ളമുപയോഗിച്ച്‌ കഴുകണം. അങ്ങനെ 
അവര്‍ മരിക്കാതിരിക്കും. 2മരിക്കാതിരിക്കണമെ 
ന്നുണ്ടെങ്കില്‍ അവര്‍ കൈകാലുകള്‍ കഴുകണം. 


അഹരോനെയും അവന്‍െറ ജനതയേയും 
സംബന്ധിച്ചിടത്തോളം ഇതൊരു ശാശ്വത 
നിയമമാണ്‌.” 


അഭിഷേക തൈലം 
22അനന്തരം യഹോവ മോശെയോടു പറ 
ഞ്ഞു, 23“ഏറ്റവും നല്ല സുഗന്ധദ്രവ്യങ്ങള്‍ 
കണ്ടെത്തുക. ദ്രാവകരുപത്തിലുള്ള പന്ത്രണ്ടു 








മീറാ, അതിന്‍െറ പകൂതി സുഗന്ധലവംഗം, 
പന്ത്രണ്ടു പാണ്ട്‌ സരരഭ്യമുള്ള വയമ്പ്‌, 
24പന്ത്രണ്ടു പണ്ട്‌ വഴനല്പട്ട എന്നിവ സംഘ 
ടിപ്പിക്കുക. ഓദ്യോഗിക അളവനുസരിച്ചു 
വേണം ഇവയെല്ലാം അളക്കാന്‍. ഒരു ഗാലന്‍ 
ഒലിവെണ്ണയും എടുക്കുക . 

25“ണതെല്ലാം കൂട്ടിച്ചേര്‍ത്ത്‌ വിശുദ്ധവും 
സുഗന്ധം പൊഴിക്കുന്നതുമായ അഭിഷേക 
തൈലം ഉണ്ടാക്കുക. 2ആ എണ്ണ സമ്മേളനക്കൂടാ 
രത്തിന്മേലും സാക്ഷ്യപെടുകത്തിന്മേലും ഒഴി 
ക്കുക. ഈ സാധനങ്ങള്‍ക്ക്‌ പ്രത്യേക ഉദ്ദേശമു 
ണ്ടെന്നതിന്‌ അതു തെളിവായിരിക്കും. 27മേശ 
മേലും അതിനു മുകളിലിരിക്കുന്ന പാത്രങ്ങളി 





89 


പുറപ്പാട്‌ 30:24-31:15 


യ്തേക്കാം. പക്ഷേ അങ്ങനെ ചെയ്യുന്നവനെ 
തന്‍െറ ജനതയില്‍നിന്നും പുറത്താക്കണം.” 


ബെസലേലും ഒഹൊലിയാബും 

അനന്തരം യഹോവ മോശെയോടു 
3 പറഞ്ഞു, എനിക്കുവേണ്ടി ചില 
പ്രത്യേക ജോലികള്‍ ചെയ്യാന്‍ ഞാന്‍ യെഹൂ 
ദയുടെ കുടുംബഗോത്രത്തില്‍നിന്നും ഒരാളെ 
തെരഞ്ഞെടുത്തിട്ടുണ്ട്‌. ഹൂരിന്‍െറ പുത്രനായ 
ഉരിയുടെ മകനായ ബെസലേലാണവന്‍. 
ബെസലേലിനെ ഞാന്‍ ദൈവത്തിന്‍െറ 
ആത്മാവിനാല്‍ നിറച്ചു. എല്ലാത്തരം കാര്യ 
ങ്ങളും ചെയ്യാനുള്ള സാമര്‍ത്ഥ്യവും അറിവും 





ന്മേലും ആ തൈലം ഒഴിക്കുക. വിളക്കിന്‍െറയും 
അതിന്‍റെ ഉപകരണങ്ങളുടെയുംമേല്‍ ആ 


ഞാനവനു നല്‍കി. “ബെസലേല്‍ നല്ലൊരു 
കലാകാരനാണ്‌. സ്വര്‍ണ്ണവും വെള്ളിയും ഓടും 
ഉപയോഗിച്ചുള്ള സാധനങ്ങള്‍ അവന്‍ നിര്‍മ്മി 








തൈലം ഒഴിക്കുക. ധൂപയാഗപീഠത്തിന്മേലും 
തൈലം ഒഴിക്കുക. ദൈവത്തിനുള്ള ഹോമ 
യാഗപീഠത്തിലും തൈലം ഒഴിക്കുക. യാഗപീഠ 
ത്തിലുള്ള എല്ലാറ്റിന്‍െറെമേലും തൈലം തളി 
ക്കണം. പാത്രത്തിലും അതിനടിയിലുള്ള അടി 
സ്ഥാനത്തിലും തൈലം ഒഴിക്കണം. 29എല്ലാ 
സാധനങ്ങളെയും നീ വിശുദ്ധമാക്കണം. അത്‌ 
യഹോവയ്ക്ക്‌ അതിവിശേഷമായിരിക്കും. ഈ 
സാധനങ്ങളെ സ്പര്‍ശിക്കുന്നതെന്തും വിശുദ്ധ 
മായിരിക്കും. 

30“അഹരോന്‍െറെറയും പുത്രന്മാരുടെയും മേല്‍ 
തൈലം ഒഴിക്കുക. അവര്‍ പുരോഹിതരായി 
എന്നെ ശുശ്രൂഷിക്കുന്നു എന്ന്‌ അതു കാണി 
ക്കുന്നു. അഭിഷേകതൈലം വിശുദ്ധമാണെന്നും 
എനിക്കു വേണ്ടി മാത്രമേ എപ്പോഴും അതുപ 
യോഗിക്കാവൂ എന്നും യിസ്രായേല്‍ജനത 
യോടു പറയുക. 32ഒരു സാധാരണ സുഗന്ധ 
തൈലമായി ആരും അത്‌ ഉപയോഗിക്കരുത്‌. 
ഈ വിശുദ്ധതൈലം ഉണ്ടാക്കുന്ന അതേ രീതി 
യില്‍ ആരും സുഗന്ധതൈലം ഉണ്ടാക്കരുത്‌. ഈ 
തൈലം വിശുദ്ധവും നിങ്ങള്‍ക്ക്‌ അതിവിശി 
ഷ്ടവുമായിരിക്കും 33ആരെങ്കിലും ഇതേപോലെ 























ക്കും. മനോഹരമായ രത്നങ്ങള്‍ വെട്ടിയുണ്ടാ 
ക്കാന്‍ അവനാവും. നന്നായി തടിപ്പണി ചെ 
യ്ാനും, എല്ലാത്തരത്തിലുള്ള ജോലികള്‍ 
ചെയ്യാനും ബെസലേലിനു കഴിയും. അവനോ 
ടൊത്തു ജോലി ചെയ്യാന്‍ ഒഹൊലിയാബ്‌ 
എന്നൊരുവനെക്കൂടി ഞാന്‍ തെരഞ്ഞെടുത്തി 
ട്ടുണ്ട്‌. ദാനന്‍െറ വംശത്തില്‍ പിറന്ന അഹീസാ 
മാക്കിനന്‍െറെ പുത്രനാണ്‌ ഒഹൊലിയാബ്‌. ഞാന്‍ 
നിന്നോടു കല്ലിച്ചതിനനുസരിച്ചുള്ള എലാ 
സാധനങ്ങളും ഉണ്ടാക്കാനുള്ള സാമര്‍ത്ഥ്യം 
ഞാന്‍ മറ്റു ജോലിക്കാര്‍ക്കും നല്‍കിയിട്ടുണ്ട്‌. 

സസമ്മേളനക്കൂടാരം, സാക്ഷ്യപെട്ടകം, വെട്ടുക 
ത്തിനുള്ള മൂടി, കൂടാരത്തിലെ എല്ലാ ഉപകര 
ണങ്ങളും 

മേശയും അതിന്മേലുള്ള സാധനങ്ങളും 
തനിത്തങ്കം കൊണ്ടുണ്ടാക്കിയ വിളക്കു തണ്ടും 
അതിന്‍െറ എല്ലാ ഉപകരണങ്ങളും ധൂമഹോമ 
ത്തിനുള്ള യാഗപീഠം, 

9ഹാമബലിക്കുള്ള യാഗപീഠം, യാഗപീഠം 
ത്തിലുപയോഗിക്കേണ്ട സാധനങ്ങള്‍, പാത്ര 
വും അതിന്‍െറ അടിത്തറ, 








ഒരു സുഗന്ധതൈലമുണ്ടാക്കുകയും ഒരു വിദേ 
ശിക്കതു നല്‍കുകയും ചെയ്താല്‍ അവനെ 
തന്‍െറ ജനതയില്‍നിന്നും വേര്‍പെടുത്തണം.” 


ധൂപം 
34അനന്തരം യഹോവ മോശെയോടു പറ 
ഞ്ഞു, “ഇനി പറയുന്ന സുഗന്ധദ്രവ്യങ്ങള്‍ 


സംഘടിപ്പിക്കുക. ദ്രാവകമീറ, ഗുല്‍ഗുലു, ഹല്‍ 
ബാനപ്പശ, ശുദ്ധമായ കുന്തിരിക്കം. പക്ഷേ ഇവ 
യൊക്കെ തുല്യ അളവില്‍ വേണം എടുക്കാന്‍. 
35സുഗന്ധ ദ്രവ്യങ്ങള്‍ എല്ലാം കൂട്ടിക്കലര്‍ത്തി 
സരരഭ്യം നിറഞ്ഞ ധൂപം ഉണ്ടാക്കുക. സുഗന്ധ 
ദ്രവ്യ നിര്‍മ്മാതാക്കള്‍ ചെയ്യുമ്പോലെ തന്നെ 
ചെയ്യുക. ഈ ധൂപവുമായി ഉപ്പും ചേര്‍ത്തി 
ക്കുക. അത്‌ അതിനെ ശുദ്ധവും വിശിഷ്ടവു 
മാക്കും. %നേര്‍ത്ത പൊടിയാകും വരെ ധൂപ 
ത്തില്‍ കുറെ എടുത്തു പൊടിക്കുക. പൊടി 
സമ്മേളനക്കൂടാരത്തിലുള്ള കരാറിനു മുമ്പില്‍ 
വയ്ക്കുക. ഞാന്‍ നീയുമായി അവിടെ കണ്ടു 
മുട്ടു. ഇതിന്‍െറ വിശിഷ്ടമായ ആവശ്യങ്ങ 
ള്‍ക്കേ നിങ്ങള്‍ ഈ ധൂപപ്പൊടി ഉപയോഗി 
ക്കാവൂ. 37യഹോവയ്ക്കു വേണ്ടി മാത്രം വിശുദ്ധ 
മായി ഈ പൊടി ഉപയോഗിക്കുക. വിശേഷ 
രീതിയില്‍ വേണം ഈ ധൂപം ഉണ്ടാക്കാന്‍. 
ഈ രീതിയില്‍ മറ്റൊരു ധൂപവും ഉണ്ടാക്കരുത്‌. 
ഒരുവന്‍ ചിലപ്പോള്‍ ഇത്തരത്തില്‍ ധൂപം 
ഉണ്ടാക്കുകയോ അതു മണക്കുകയോ ചെ 














10പുരോഹിതനായ അഹരോനന്‍െറ വിശിഷ്ട 
വസ്ത്രം, പുരോഹിതന്മാരായിരിക്കുമ്പോള്‍ 
അഹരോന്‍റെ പുത്രന്മാര്‍ക്കു ധരിക്കാനുള്ള 
വിശിഷ്ടവസ്ത്രങ്ങള്‍, 

വസനരഭ്യമുള്ള അഭിഷേകതൈലം, സരരഭ്യ 
മുള്ള വിശുദ്ധസ്ഥലത്തേക്കുള്ള ധൂപം, 

ഞാന്‍ നിങ്ങളോടു കല്പിച്ചതുപോലെ ഈ 
ജോലിക്കാര്‍ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കണം.” 





ശബ്ബത്ത്‌ 
2അനന്തരം യഹോവ മോശെയോടു പറ 
ഞ്ഞു, 13“യിസ്രായേല്‍ജനതയോടു നീ 


ഇങ്ങനെ പറയുക: “എന്‍െറ വിശേഷ വിശ്രമ 
ദിനങ്ങളുടെ ചട്ടങ്ങള്‍ നിങ്ങള്‍ പിന്തുടരണം. 
എനിക്കും നിങ്ങള്‍ക്കും തമ്മില്‍ തലമുറകളായി 
നീണ്ടു നില്‍ക്കുന്ന ഉടമ്പടിയുടെ അടയാളമാ 
യിട്ടാണ്‌ നിങ്ങളങ്ങനെ ചെയ്യേണ്ടത്‌. യഹോ 
വയായ ഞാന്‍ നിങ്ങളെ എന്‍െറ വിശിഷ്ട 
ജനതയാക്കി എന്നതിനെ ഇതു കാണിക്കുന്നു. 

14““ശബ്ബത്തിനെ ഒരു വിശിഷ്ടദിനമാക്കുക. 
ശബ്ബത്തിനെ ആരെങ്കിലും മറ്റേതെങ്കിലും ദിവ 
സത്തെപ്പോലെ കരുതിയാല്‍ അവന്‍ വധിക്ക 
പ്പെടും. ശബ്ബത്തുദിവസം ജോലി ചെയ്യുന്നവന്‍ 
തന്‍െറ ജനങ്ങള്‍ക്കിടയില്‍നിന്നും വേര്‍പെടു 
ത്തപ്പെടണം. 15ജോലി ചെയ്യാന്‍ ആഴ്ചയില്‍ 
വേറെ ആറുദിവസങ്ങളുണ്ട്‌. ഏഴാംദിവസമാ 
കട്ടെ വിശ്രമത്തിന്‍െറ വിശിഷ്ടദിവസവു 








പുറപ്പാട്‌ 31:16-32:20 


മാണ്‌. യഹോവയെ മഹത്വപ്പെടുത്തുവാനുള്ള 
വിശേഷദിവസമായ ശബ്ദത്തില്‍ ജോലി 
ചെയ്യുന്നവന്‍ ആരായാലും കൊല്ലപ്പെടണം. 
16യിസ്രായേല്‍ജനത ശബ്ബത്തിനെ അനുസ്മരി 
ക്കുകയും ഒരു വിശിഷ്ടദിനമായി അതിനെ 
ആചരിക്കുകയും വേണം. എന്നെന്നേക്കും അവ 
രിതു തുടരണം. 1ശബ്ബത്ത്‌ യിസ്ര്രായേല്‍ജന 
തയ്ക്കും എനിക്കുമിടയില്‍ എന്നെന്നേക്കുമാ 
യുള്ള ഒരു അടയാളമായിരിക്കും. യഹോവ ആറു 
ദിവസം കൊണ്ട്‌ ആകാശവും ഭൂമിയും സൃഷ്ടി 
ച്ചു. ഏഴാം ദിവസം വിശ്രമിച്ച്‌ ഉന്മേഷം വീണ്ടെ 
ടുത്തു.” 

18അതിനാല്‍ യഹോവ സീനായി പര്‍വ്വത 
ത്തില്‍ നിന്നുകൊണ്ട്‌ മോശെയോടുള്ള സംഭാ 
ഷണം അവസാനിപ്പിച്ചു. അനന്തരം യഹോവ 
കരാറെഴുതിയ രണ്ടു പരന്ന കല്ലുകള്‍ അവനു 
നല്‍കി. തന്‍െറ വിരലുകള്‍ ഉപയോഗിച്ചാണ്‌ 
ദൈവം അതിലെഴുതിയത്‌. 











സ്വര്‍ണ്ണക്കാളക്കുട്ടി 
വളരെ നേരം കഴിഞ്ഞിട്ടും മോശെ പര്‍വ്വ 

3 തത്തില്‍നിന്നും ഇറങ്ങിവരാതിരുന്നതി 
നാല്‍ ജനങ്ങള്‍ അഹരോന്‍െറ ചുറ്റും കൂടി. 
അവര്‍ അഹരോനോടു പറഞ്ഞു, “നോക്കു, 
മോശെ ഞങ്ങളെ ഈജിപ്തുദേശത്തുനിന്നും 
പുറത്തേക്കു നയിച്ചു. പക്ഷേ അവനെന്തു സംഭ 
വിച്ചുവെന്ന്‌ ഞങ്ങള്‍ക്കറിയില്ല. അതിനാല്‍ 
ഞങ്ങളെ നയിക്കാന്‍ ചില ദൈവങ്ങളെ ഉണ്ടാ 
ക്കിത്തരൂ.” അഹരോന്‍ ജനങ്ങളോടു പറഞ്ഞു, 
“നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും 
പുത്രിമാരുടെയും കാതിലുള്ള സ്വര്‍ണ്ണവളയ 
ങ്ങള്‍ കൊണ്ടുവരിക.” 

അതിനാല്‍ അവരെല്ലാം സ്വര്‍ണ്ണവളയങ്ങള്‍ 
ശേഖരിച്ച്‌ അഹരോനെ ഏല്ലിച്ചു. “അഹരോന്‍ 
ജനങ്ങളില്‍നിന്നും സ്വര്‍ണ്ണം വാങ്ങിച്ചു. അന 
ന്തരം അവന്‍ അതുകൊണ്ട്‌ ഒരു കാളക്കുട്ടിയുടെ 
പ്രതിമ സൃഷ്ടിച്ചു. കൊത്തുളിയുപയോഗിച്ചാ 
ണവന്‍ പ്രതിമയുണ്ടാക്കിയത്‌. അനന്തരം 
അതിനെ സ്വ്വര്‍ണ്ണം കൊണ്ടു പൊതിഞ്ഞു. 

അനന്തരം ജനങ്ങള്‍ പറഞ്ഞു, “യിസ്രായേലു 
കാരേ, ഇതാ നിങ്ങളെ ഈജിപ്തില്‍ നിന്നും 
നയിച്ച ദേവന്മാര്‍!” 

അഹരോന്‍ ഇതെല്ലാം കണ്ടു. അതിനാല്‍ 
അവന്‍ കാളക്കുട്ടിയുടെ മുമ്പില്‍ ഒരു യാഗ 
പീഠം പണിതു. അനന്തരം അഹരോന്‍ ഒരു 
പ്രഖ്യാപനം നടത്തി അവന്‍ പറഞ്ഞു, “നാളെ 
യഹോവയെ മഹത്വപ്പെടുത്താന്‍ ഒരു വിശേ 
ഷസദ്യയുണ്ടാവും.” 

ജനങ്ങള്‍ പിറ്റേന്ന്‌ അതിരാവിലെ എഴു 
ന്നേറ്റു. അവര്‍ മൃഗങ്ങളെ കൊന്ന്‌ അവയെ 
യഹോവയ്ക്കു ഹോമയാഗവും സമാധാന 
ബലിയും ആയിട്ട്‌ അര്‍പ്പിച്ചു. അവര്‍ നിലത്തി 
രുന്നു തിന്നുകയും കുടിക്കുകയും ചെയ്തു. അന 
ന്തരം അവര്‍ എഴുന്നേറ്റ്‌ പ്രാകൃതമായ ഒരു 
വിരുന്നു കഴിച്ചു. 

അതേ സമയം, യഹോവ മോശെയോടു 
പറഞ്ഞു, “മലയിറങ്ങിച്ചെല്ലുക. നിന്‍െറ ജനത, 
നീ ഈജിപ്തില്‍നിന്നും മോചിപ്പിച്ച ജനത, 
ഒരു മഹാപാപം ചെയ്തിരിക്കുന്നു. ഞാന്‍ 
അവരോടു ചെയ്യാന്‍ കല്വിച്ചതില്‍നിന്നും 
അവര്‍ വളരെ വേഗം ഒഴിഞ്ഞുമാറിയിരിക്കുന്നു. 
അവര്‍ അവര്‍ക്കുവേണ്ടി സ്വര്‍ണ്ണം ഉരുക്കി ഒരു 
കാളക്കുട്ടിയെ ഉണ്ടാക്കി. അവര്‍ ആ കാളക്കു 














90 


ട്ടിയെ ആരാധിക്കുകയും അതിനു ബലിയര്‍ 
പ്പിക്കുകയും ചെയ്യുന്നു. ജനങ്ങള്‍ ഇങ്ങനെ 


പറയുകയുണ്ടായി, “യിസ്രായേലേ, ഇതാ 
നിന്നെ ഈജിപ്തില്‍ നിന്നും നയിച്ച ദേവ 
ന്മാര്‍.” 


യെഹോവ മോശെയോടു പറഞ്ഞു, “ഈ ജന 
ങ്ങളെ ഞാന്‍ കണ്ടു. അവര്‍ വളരെ കഠിന 
ഹൃദയരായ ജനതയാണെന്ന്‌ എനിക്കറിയാം. 
അവര്‍ എനിക്കെതിരെ തിരിയും. 14അതിനാല്‍ 
അവരെ കോപത്തില്‍ നശിപ്പിക്കാന്‍ എന്നെ 
അനുവദിക്കുക. അനന്തരം ഞാന്‍ നിന്നില്‍ 
നിന്നും ഒരു മഹാജനതയെ സൃഷ്ടിക്കും.” 

വ1പക്ഷേ മോശെ തന്‍െറ ദൈവമായ യഹോ 
വയോടു യാചിച്ചു, “യഹോവേ, അങ്ങയുടെ 
ജനതയെ നശിപ്പിക്കാന്‍ അങ്ങയുടെ കോപ 
ത്തെ അനുവദിക്കരുതേ. അങ്ങയുടെ മഹാശ 
ക്തിയാലും പ്രഭാവത്താലും ഈ ജനതയെ 
അങ്ങ്‌ ഈജിപ്തില്‍നിന്നും നയിച്ചു. 2പക്ഷേ 
അങ്ങ്‌ അങ്ങയുടെ തന്നെ ജനതയെ നശിപ്പി 
ച്ചാല്‍ ഈജിപ്തുകാര്‍ക്കു പറയാന്‍ കഴിയും, 
“അവന്‍െറ ജനതയ്ക്ക്‌ ദോഷങ്ങള്‍ വരുത്താന്‍ 
യഹോവ പദ്ധതിയിട്ടു. അതുകൊണ്ടാണവ൯ 
അവരെ ഈജിപ്തില്‍നിന്നും കൊണ്ടുപോയത്‌. 
അവരെ മലകളില്‍ വച്ചു കൊല്ലാനാണവനന്‍െറ 
പരിപാടി. അവരെ ഭൂമിയില്‍ നിന്നുതന്നെ 
തുടച്ചുനീക്കുക അവന്‍െറ ആവശ്യമായിരുന്നു.” 
അതിനാല്‍ അങ്ങയുടെ ജനതയുടെമേല്‍ കോ 
പമരുതേ. അങ്ങയുടെ മനം മാറ്റിയാലും! അങ്ങ 
യുടെ ജനതയെ നശിപ്പിക്കരുതേ. 3അബ്രാ 
ഹാമിനെയും യിസ്ഹാക്കിനെയും യാക്കോ 
ബിനെയും ഓര്‍മ്മിച്ചാലു, അവര്‍ അങ്ങയെ 
ശുശ്രൂ ഷിച്ചു. അങ്ങ്‌ അങ്ങയുടെ നാമത്തില്‍ 
അവര്‍ക്ക്‌ ഒരു വാഗ്ദാനവും ചെയ്തു. അങ്ങു 
പറഞ്ഞൂ: “ആകാശത്തില്‍ 
നക്ഷത്രങ്ങളെപ്പോലെ നിന്‍െറ ജനതയെ ഞാന്‍ 
ആക്കീത്തീര്‍ക്കും. എന്‍െറ വാഗ്ദാനം പോലെ 
ഞാന്‍ ഈ പ്രദേശമാകെ നിന്‍െറ ജനതയ്ക്കു 
നല്‍കും. ഈ ദേശം എന്നെ ന്നേക്കും 
അവരുടേതായിരിക്കും.”” 

14അങ്ങനെ യഹോവയ്ക്ക്‌ ജനങ്ങളോടു 
സങ്കടം തോന്നി. താന്‍ ചെയ്തേക്കുമായിരുന്ന 
കാര്യം ദൈവം ഉപേക്ഷിച്ചു- അവന്‍ ജനങ്ങളെ 
നശിപ്പിച്ചില്ല. 

15അനന്തരം മോശെ മലയിറങ്ങി. കരാറെഴു 
തിയ രണ്ടു പരന്ന കല്ലുകള്‍ മോശെയുടെ 
കയ്യിലുണ്ടായിരുന്നു. കല്ലിന്‍െറ മുമ്പിലും പിറ 
കിലും കല്പനകള്‍ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. 
1ദൈവം സ്വയം നിര്‍മ്മിച്ചതാണ്‌ ആ കല്ലുകള്‍. 
ആ കല്ലുകളിലെ കല്പനകളും ദൈവം സ്വയം 
എഴുതിയതാണ്‌. 

17 തലയിറങ്ങവേ പാളയത്തിലെ വിരുന്നി 
ന്‍െറ ആര്‍പ്പുവിളി യോശുവ കേട്ടു. യോശുവ 
മോശെയോടു പറഞ്ഞു, “പാളയത്തില്‍ യുദ്ധ 
ത്തിന്‍േറതുപോലുള്ള ശബ്ദം കേള്‍ക്കുന്നു!” 

18മോശെ മറുപടി പറഞ്ഞു, “അതൊരു സൈ 
നൃത്തിന്‍െറെ വിജയാഘോഷമല്ല. പരാജയ 
പെട പടയുടെ നിലവിളിയുമല്ല. സംഗീത 
ത്തിന്‍െറ ശബ്ദമാണ്‌ ഞാന്‍ കേള്‍ക്കുന്നത്‌.” 

മോശെ പാളയത്തോടടുത്തു. സ്വര്‍ണ്ണക്കാള 
ക്കുട്ടിയെയും നൃത്തം ചെയ്യുന്ന ജനങ്ങളെയും 
അവന്‍ കണ്ടു. മോശെയ്ക്ക്‌ ഭയങ്കര കോപമു 
ണ്ടാകുകയും പരന്ന കല്ലുകള്‍ അവന്‍ നില 
ത്തെറിയുകയും ചെയ്തു. കല്ലുകള്‍ കഷണങ്ങ 
ളായി ചിതറി മലയടിവാരത്തില്‍ വീണു. 20ജന 




















ങ്ങളുണ്ടാക്കിയ കാളക്കുട്ടിയെ മോശെ നശി 
പ്പിച്ചു. അവന്‍ അത്‌ തീയില്‍ ഉരുക്കി. അനന്തരം 
അവന്‍ അത്‌ ഇടിച്ചുപൊടിച്ചു. ആ പൊടി 
അവന്‍ വെള്ളത്തിലേക്കെറിഞ്ഞു. ആ വെള്ളം 
അവന്‍ യിസ്രായേല്‍ജനങ്ങളെ കുടിപ്പിച്ചു. 
മ്മോശെ അഹരോനോടു ചോദിച്ചു, “ഇവര്‍ 
നിന്നോടെന്താണു ചെയ്തത്‌? എന്തിനാണു നീ 
അവരെ ഇത്തരമൊരു കൊടുംപാപത്തിലേക്കു 








91 


പുറപ്പാട്‌ 32:21-33:10 


33എന്നാല്‍ യഹോവ മോശെയോടു പറഞ്ഞു, 
“എന്റെറ പുസ്തകത്തില്‍നിന്നും ഞാന്‍ എനി 
ക്കെതിരെ പാപം ചെയ്തവരുടെ പേരുകള്‍ 
മായ്ച്ചു കളയും. 34അതിനാല്‍ നീയിപ്പോള്‍ 
പോയി ഞാന്‍ പറയുന്നിടത്തേക്കു ജനങ്ങളെ 
നയിക്കുക. എന്‍െറ ദൂത൯ നിനക്കു മുമ്പില്‍ 
സഞ്ചരിച്ചു നിന്നെ നയിക്കും. പാപം ചെയ്ത 
വര്‍ സമയമാകുമ്പോള്‍ ശിക്ഷിക്കപ്പെട്ടുകൊ 








നയിച്ചത്‌?” 

2അഹരോന്‍ മറുപടി പറഞ്ഞു, “പ്രഭോ 
തെറ്റു ചെയ്യാന്‍ എപ്പോഴും ഒരുങ്ങിയിരിക്കു 
ന്നവരാണിവരെന്ന്‌ നിനക്കറിയാം. 2ഇവര്‍ 
എന്നോടു പറഞ്ഞു, “മോശെ ഞങ്ങളെ ഈജി 
പ്തില്‍നിന്നും നയിച്ചു. പക്ഷേ അവനെന്തു 
സംഭവിച്ചുവെന്ന്‌ ഞങ്ങള്‍ക്കറിയില്ല. അതി 
നാല്‍ ഞങ്ങളെ നയിക്കാന്‍ ഞങ്ങള്‍ക്ക്‌ 
ഏതാനും ദൈവങ്ങളെ സൃഷ്ടിക്കുക.” 24അതി 
നാല്‍ ഞാന്‍ അവരോടു പറഞ്ഞു, “സ്വര്‍ണ്ണ 
ഭരണങ്ങളുള്ളവരൊക്കെ അത്‌ ഉരി എടുക്കുക. 
അവര്‍ തങ്ങളുടെ സ്വര്‍ണ്ണം എന്നെ ഏല്പിച്ചു. 


ഞാന്‍ ആ സ്വര്‍ണ്ണം തീയിലിട്ടു. തീയില്‍ 
നിന്നും കാളക്കിടാവുണ്ടായി വരികയും 
ചെയ്തു!” 


2അഹരോന്‍ ജനങ്ങളെ നിയന്ത്രണം വിട്ട 
പ്രാതമായൊരു രീതിയില്‍ പെരുമാറാന്‍ അനു 
വദിച്ചുവെന്ന്‌ മോശെയ്ക്കു മനസ്സിലായി. 
അവര്‍ ശത്രുക്കളുടെ മുമ്പില്‍ പരിഹാസ്യ 
രാകുംവിധം പെരുമാറി. 2അതിനാല്‍ മോശെ 
പാളയത്തി൯ന്‍െറെ കവാടത്തിങ്കല്‍ നിന്നു. 
മോശെ പറഞ്ഞു, “യഹോവയെ പിന്തുടരാനാ 
ഗ്രഹിക്കുന്ന ആരെങ്കിലുമുണ്ടെങ്കില്‍ എന്നോ 
ടൊത്തു വരിക.” ലേവിയുടെ വംശത്തില്‍പ്പെ 
ടുവരെല്ലാം മോശെയുടെ അടുത്തേക്ക്‌ ഓടു 
കയും ചെയ്തു. 

2 മോശെ അവരോടു പറഞ്ഞു, “യിസ്രായേ 
ലിന്‍െറെ ദൈവമായ യഹോവ എന്തു പറഞ്ഞു 
വെന്ന്‌ ഞാന്‍ നിങ്ങളോടു പറയാം: ഓരോരു 
ത്തനും തന്‍െറ വാളുമെടുത്ത്‌ പാളയത്തിന്‍െറ 
ഒരറ്റം മുതല്‍ മറ്റേയറ്റം വരെ പോകണം. തന്‍െറ 
സഹോദരനോ സുഹൃത്തോ അയല്‍ക്കാരനോ 
എന്ന വൃത്യാസമില്ലാതെ ജനങ്ങളെ വധി 
ക്കണം.” 

ലേവിയുടെ വംശത്തില്‍പ്പെട്ടവര്‍ മോശെ 
യെ അനുസരിച്ചു. ആ ദിവസം തന്നെ മൂവാ 
യിരത്തോളം യിസ്രായേലുകാര്‍ മരണമടഞ്ഞു. 
29അനന്തരം മോശെ പറഞ്ഞു, “നിങ്ങളോരോരു 
ത്തരും സ്വന്തം മകനും സഹോദരന്മാര്‍ക്കും 
എതിരായിരുന്നതിനാല്‍ യഹോവ ഇന്നു 
നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. യഹോവ 
ഇന്നു നിങ്ങളുടെമേല്‍ അനുഗ്രഹം വര്‍ഷിക്കും.” 

പിറ്റേന്നു പ്രഭാതത്തില്‍ മോശെ ജനങ്ങ 
ളോടു പറഞ്ഞു, “നിങ്ങളൊരു കൊടും പാപം 
ചെയ്തിരിക്കുന്നു! പക്ഷേ ഞാനിപ്പോള്‍ മുക 
ളില്‍ യഹോവയുടെയടുത്തേക്കു ചെന്ന്‌ നിങ്ങ 
ളുടെ പാപത്തിനു മാപ്പു വാങ്ങാന്‍ യഹോവ 
യ്ക്കു മുമ്പില്‍ മദ്ധ്യസ്ഥത ചെയ്യാന്‍ ശ്രമിക്കാം.” 
31അതിനാല്‍ മോശെ യഹോവയുടെയടു 
ത്തേക്കു മടങ്ങിയെത്തി പറഞ്ഞു, “ശ്രദ്ധിച്ചാ 
ലും! ഈ മനുഷ്യര്‍ ഒരു സ്വ്വര്‍ണ്ണക്കാളയെ 
സൃഷ്ടിച്ച്‌ കൊടുംപാപം ചെയ്തിരിക്കുന്നു! 
32ഇപ്പ്പോള്‍ അവരുടെ പാപം പൊറുത്താലും! 
അങ്ങവരോടു ക്ഷമിച്ചില്ലെങ്കില്‍ എന്‍െറ നാമം 
അങ്ങെഴുതിയ പുസ്തകത്തില്‍നിന്നും തുടച്ചു 
കളയേണമേ.” 





ള്ളും.” 35അതിനാല്‍ യഹോവ ജനങ്ങള്‍ക്കിട 
യില്‍ മഹാമാരി വിതറി. അഹരോനോടു സ്വര്‍ 
ണുക്കാളക്കുട്ടിയെ ഉണ്ടാക്കുവാന്‍ അവര്‍ ആവ 


ശ്യപ്പെട്ടുതു കൊണ്ടാണിത്‌. 


“ഞാന്‍ നിങ്ങളോടൊപ്പം വരികയില്ല” 
3 അനന്തരം യഹോവ മോശെയോടു പറ 
ഞ്ഞു, “നീയും നീ ഈജിപ്തില്‍നിന്നു 


കൊണ്ടുവന്ന ജനങ്ങളും ഇവിടം വിടണം. 
അബ്രഹാമിനും യിസ്ഹാക്കിനും യാക്കോ 
ബിനും നല്‍കാമെന്നു ഞാന്‍ വാഗ്ദാനം 


ചെയ്ത ദേശത്തേക്കു പോവുക. അവരുടെ 
പിന്‍ഗാമികള്‍ക്ക്‌ ഈ ദേശം നല്‍കാമെന്ന്‌ 
ഞാന്‍ അവര്‍ക്കു വാഗ്ദാനം നല്‍കിയിരുന്നു. 
2അതിനാല്‍ ഞാന്‍ നിനക്കു മുമ്പേ ഒരു ദൂതനെ 
അയയ്ക്കാം. കനാന്യരെയും അമോര്യരെയും 
ഹിത്യരെയും പെരിന്ധ്യരെയും ഹിവ്യരെയും 
യെബുൂസ്യരെയും ഞാന്‍ തോല്ലിക്കും. അവരെ 
നിങ്ങളുടെ ദേശത്തുനിന്നും ഞാന്‍ ഓടിക്കും. 
പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്കു 
പോവുക. പക്ഷേ ഞാന്‍ നിങ്ങളോടൊപ്പം 
പോരുകയില്ല. കഠിനഹൃദയരായ നിങ്ങള്‍ 
എന്നെ വളരെ കോപിഷ്ഠനാക്കിയിരിക്കുന്നു. 
നിങ്ങളോടൊപ്പം ഞാന്‍ വരികയാണെങ്കില്‍ 
വഴിമദ്ധ്യേതന്നെ എനിക്കു നിങ്ങളെ വധിക്കേ 
ണ്ടിവരും.” 

ഈ അസഹനീയവൃത്താന്തം കേട്ട്‌ ജനങ്ങള്‍ 
ദു:ഖിച്ചു. അവര്‍ ആഭരണങ്ങള്‍ ധരിക്കുന്നതു 
തന്നെ നിര്‍ത്തി. എന്തുകൊണ്ടെന്നാല്‍ 
യഹോവ മോശെയോടു പറഞ്ഞു, “യിന്ധായേ 
ല്‍ജനതയോടു പറയുക, “നിങ്ങള്‍ കഠിനഹൃ 
ദയരായ ഒരു ജനതയാണ്‌. കുറച്ചു നേരത്തേ 
ക്കുപോലും നിങ്ങളോടൊത്തു ഞാന്‍ സഞ്ച 
രിച്ചാല്‍ എനിക്കു നിങ്ങളെ കൊല്ലേണ്ടിവരും. 
അതിനാല്‍ നിങ്ങളെ ഞാനെന്തു ചെയ്യണ 
മെന്നു തീരുമാനിക്കുംവരെ ആഭരണങ്ങള്‍ അഴി 
ചുവയ്ക്കുക.” അതിനാലാണ്‌ യിസ്രായേല്‍ 
ജനത ഹോരേബുപര്‍വ്വതത്തില്‍വച്ച്‌ ആഭരണ 
ങ്ങള്‍ ധരിക്കുന്നതു നിര്‍ത്തിയത്‌. 








താല്‍ക്കാലിക സമ്മേളനക്കൂടാരം 

"മോശെ സമ്മേളനക്കൂടാരത്തെ എടുത്ത്‌ പാള 
യത്തിനു പുറത്ത്‌ വളരെ അകലെയല്ലാതെ 
സ്ഥാപിച്ചു. മോശെ അതിനെ “സമ്മേളനക്കൂ 
ടാരം” എന്നു വിളിച്ചു. യഹോവയോട്‌ എന്തെ 
ങ്കിലും ആവശ്യപ്പെടണമെന്നുള്ളവര്‍ പാളയ 
ത്തിനു പുറത്തുള്ള സമ്മേളനക്കൂടാരത്തിലേക്കു 
പോകണം. 8മോശെ കൂടാരത്തിലേക്കു പോയി 
രുന്നപ്പോഴൊക്കെ, തങ്ങളുടെ കൂടാരത്തിന്‍െറ 
കവാടങ്ങളില്‍നിന്ന്‌ അവര്‍ മോശെയെ സമ്മേ 
ഒനക്കൂടാരത്തില്‍ പ്രവേശിക്കുംവരെ വീക്ഷിച്ചി 
രുന്നു. മോശെ കൂടാരത്തിലേക്കു പോയിരുന്ന 
പ്പോഴൊക്കെ ഒരു മേഘസ്തംഭം താഴ്ന്നുവന്ന്‌ 
കൂടാരത്തിനെറ കവാടത്തില്‍ നില്‍ക്കുകയും 
യഹോവ മോശെയോടു സംസാരിക്കുകയും 
ചെയ്യുമായിരുന്നു. 14അതിനാല്‍ മേഘം കൂടാര 





പുറപ്പാട്‌ 33:11-34:12 


ത്തിന്‍െറ കവാടത്തില്‍ നില്‍ക്കുന്നതു കാണു 
മ്പോള്‍ അവര്‍ തങ്ങളുടെ കൂടാരങ്ങളുടെ 
വാതില്‍ക്കലേക്കു ചെന്നു നമസ്കരിച്ച്‌ ദൈവ 
ത്തെ ആരാധിക്കും. 

1അങ്ങനെ മോശെയുമായി യഹോവ മുഖാ 
മുഖം സംസാരിച്ചു. ഒരാള്‍ തന്‍െറ സുഹൃത്തി 
നോടു സംസാരിക്കുമ്പോലെയാണ്‌ യഹോവ 
മോശെയോടു സംസാരിച്ചിരുന്നത്‌. യഹോവ 
യുമായി സംസാരിച്ചു കഴിയുമ്പോള്‍ മോശെ 
പാളയത്തിലേക്കു മടങ്ങും. പക്ഷേ അവന്‍െറ 
സഹായിയും നൂന്റെ പുത്രനുമായ യോശുവ 
എപ്പോഴും കൂടാരത്തില്‍ തങ്ങും. 








യഹോവയുടെ മഹത്വം മോശെ കാണുന്നു 

12മോശെ യഹോവയോടു പറഞ്ഞു, “അവരെ 
നയിക്കാന്‍ അങ്ങ്‌ എന്നോടു കല്ലിച്ചു. പക്ഷേ 
എന്നോടൊപ്പം അങ്ങ്‌ ആരെ അയയ്ക്കുമെന്നു 
പറഞ്ഞില്ല. അങ്ങ്‌ എന്നോടു പറഞ്ഞു, “എനി 
ക്കു നിന്നെ നന്നായറിയാം, ഞാന്‍ നിന്നില്‍ 
പ്രസാദിച്ചിരിക്കുന്നു'' ഞാന്‍ അങ്ങയെ 
യഥാര്‍ത്ഥത്തില്‍ പ്രസാദിപ്പിച്ചിട്ടുണ്ടെങ്കില്‍ 
അങ്ങയുടെ വഴികള്‍ എനിക്കു പഠിപ്പിച്ചു 
തന്നാലും എനിക്ക്‌ അങ്ങയെ അറിയണം. 
അപ്പോഴെനിക്ക്‌ തുടര്‍ന്ന്‌ അങ്ങയെ പ്രസാദിപ്പി 
ക്കാമല്ലോ. ഇതെല്ലാം അങ്ങയുടെ ജനതയാണെ 
ന്ന്‌ ഓര്‍മ്മിച്ചാലും.” 

14യഹോവ മറുപടി പറഞ്ഞു, “ഞാന്‍ തന്നെ 
നിന്നോടൊത്തു വരും. നിന്നെ ഞാന്‍ നയിക്കും.” 

അപ്പോള്‍ മോശെ യഹോവയോടു പറ 
ഞ്ഞു, “അങ്ങ്‌ ഞങ്ങളോടൊപ്പം വരുന്നില്ലെ 
ങ്കില്‍ ഞങ്ങളെ ഈ സ്ഥലത്തുനിന്നും പറഞ്ഞ 
യയ്ക്കരുതേ. 16എന്നിലും ഈ ജനങ്ങളിലും 
അങ്ങ്‌ പ്രസാദിച്ചിരിക്കുന്നു എന്ന്‌ എങ്ങനെ 
ഞങ്ങളറിയും? അങ്ങ്‌ ഞങ്ങളോടൊപ്പം 
വന്നാല്‍ ഞങ്ങള്‍ അതു വിശ്വസിക്കും! അങ്ങ്‌ 
വന്നില്ലെങ്കില്‍ ഈ ജനതയും ഭൂമിയിലെ മറ്റുള്ള 
വരും തമ്മില്‍ ഒരു വ്യത്യാസവുമില്ലാതാകും.” 

17അപ്പോോള്‍ യഹോവ മോശെയോടു പറ 
ഞ്ഞു, “നി ആവശ്യപ്പെടുന്നതു ഞാന്‍ ചെയ്യും. 
ഞാന്‍ നിന്നില്‍ സന്തുഷ്ടനായിരിക്കുന്നതു 
കൊണ്ടും നിന്നെ ഞാന്‍ നന്നായി മനസ്സിലാ 
ക്കിയതു* കൊണ്ടും ആണ്‌ ഞാനിതു ചെയ്യു 
ന്നത്‌.” 

18അപ്പോള്‍ മോശെ പറഞ്ഞു, “ഇനി ദയ 
വായി അങ്ങയുടെ മഹത്വം എനിക്കു കാണിച്ചു 
തന്നാലും.” 

1യഹോവയപ്പ്പോള്‍ മറുപടി പറഞ്ഞു, 
“എന്‍െറ ശരിയായ നന്മയെ നിനക്കു മുമ്പേ 
പോകാന്‍ ഞാനിടയാക്കും. നിനക്കു കേള്‍ക്കാ 
നാവുംവിധം യഹോവയായ ഞാന്‍ എന്‍െറ 
പേര്‍ വിളിച്ചു പറയും. എന്തെന്നാല്‍ ഞാന്‍ 
തെരഞ്ഞെടുക്കുന്ന ആരോടും എന്‍െറ കാരുണ്യ 
വും സ്നേഹവും കാണിക്കാന്‍ എനിക്കാകും.” 
2ിയഹോവ തുടര്‍ന്നു പറഞ്ഞു, “എന്‍െറ മുഖം 
നീ കാണുകയില്ല. എന്നെ കാണുന്നവര്‍ക്കാ 
ര്‍ക്കും തുടര്‍ന്നു ജീവിക്കാനാവില്ല. 

21“എനിക്കരികിലുള്ള ഒരു സ്ഥലത്ത്‌ ഒരു 
പാറയുണ്ട്‌. നിനക്ക്‌ ആ പാറമേല്‍ നില്‍ക്കാം. 
22എനന്‍െറ മഹത്വം അതിലേ കടന്നു പോകും. 
ഞാന്‍ കടന്നുപോകുമ്പോള്‍ നിന്നെ ആ പാറ 
യുടെ വിള്ളലിലേക്കു ഞാന്‍ കടത്തുകയും 
എന്‍റ കൈകൊണ്ട്‌ നിന്നെ ഞാന്‍ മൂടുകയും 























നിന്നെ ... മനസ്സിലാക്കി “പേരുകൊണ്ട്‌ ഞാന്‍ 
നിന്നെ അറിയുന്നു” എന്നര്‍ത്ഥം. 


92 


ചെയ്യും. 23പിന്നീട എന്‍െറ കൈമാറ്റുമ്പോള്‍ 
നിനക്ക്‌ എന്‍െറ പുറം കാണാനാകും. എങ്കിലും 
നീ എന്‍െറ മുഖം കാണില്ല.” 


പുതിയ കല്ലലകകള്‍ 

അനന്തരം യഹോവ മോശെയോടു പറ 
3 ഞ്ഞു, “നീ പൊട്ടിച്ച ആദ്യത്തെ രണ്ടു 
കല്ലുകള്‍പോലെ പരന്ന രണ്ടു കല്ലുകള്‍ കൂടി 
ഉണ്ടാക്കുക. ആദ്യത്തേതിലുണ്ടായിരുന്നതു 
പോലെ തന്നെ ഞാന്‍ ഇവയിലും എഴുതാം. 
2നാളെ പുലര്‍ച്ചെ തയ്യാറായി സീനായിപര്‍വ്വ 
തത്തിലേക്കു വരിക. മലമുകളില്‍ എനിക്കു 
മുമ്പില്‍ വന്നു നില്‍ക്കുക. 3നിന്നോടൊപ്പം മറ്റാ 
രെയും കൊണ്ടുവരാന്‍ പാടില്ല. മറ്റാരും മലയി 
ലെങ്ങും കാണാന്‍ പാടില്ല. നിന്‍െറ കന്നു 
കാലിക്കൂട്ടമോ ആട്ടി൯പറ്റമോ മലയടിവാര 

ത്തില്‍ പുല്ലു തിന്നുവാ൯പോലും പാടില്ല.” 
അതിനാല്‍ മോശെ ആദ്യത്തേതുപോലെ 
രണ്ടു പരന്ന കല്പുകള്‍കൂടി ഉണ്ടാക്കി. പിറ്റേന്ന്‌ 
അതിരാവിലെ എഴുന്നേറ്റ്‌ അവന്‍ സീനായി 
മലമുകളിലേക്കു പോവുകയും ചെയ്തു. 
യഹോവ അവനോടു കല്ലിച്ചതു പോലെയെ 
ല്ലാം മോശെ പ്രവര്‍ത്തിച്ചു. രണ്ടു പരന്ന കല്ലു 
കളും മോശെ കയ്യിലെടുത്തു. മോശെ മലമുക 
ളിലെത്തിയതിനുശേഷം യഹോവ ഒരു മേഘ 
ത്തില്‍ അവന്‍െറയടുത്തേക്കിറങ്ങി വന്നു. 
യഹോവ മോശെയോടൊത്ത്‌ അവിടെ നില്‍ക്കു 
കയും മോശെ യഹോവയുടെ പേരു വിളിക്കു 
കയും ചെയ്തു. 
യഹോവ മോശെയുടെ മുമ്പിലൂടെ കടന്നു 














പോയി. അവന്‍ പറഞ്ഞു, “യഹോവയായ 
ദൈവം, ദയവാനും കാരുണ്യവാനുമായ 
ദൈവം. മെല്ലെമാത്രം കോപിക്കുന്നവനാണ്‌ 


യഹോവ. നിറയെ മഹത്തായ സ്നേഹമുള്ള 
വന്‍. വിശ്വസിക്കാവുന്നവ൯ന്‍. ?ആയിരക്കണ 
ക്കിന്‌ തലമുറകളോട്‌ യഹോവ തന്‍െറ കാരു 
ണ്യം കാണിക്കുന്നു. അവര്‍ ചെയ്യുന്ന തെറ്റുകള്‍ 
യഹോവ പൊറുക്കുന്നു. എന്നാല്‍ തെറ്റു ചെയ്യു 
ന്നവനെ ശിക്ഷിക്കാന്‍ അവന്‍ മറക്കുന്നില്ല. 
തെറ്റുകാരനെ മാത്രമല്ല, അവന്‍െറ മക്കളെയും 
കൊച്ചുമക്കളെയും അടുത്ത തലമുറയേയും 
അവന്‍ ശിക്ഷിക്കും.” 

8അപ്വോള്‍ മോശെ പെട്ടന്ന്‌ നിലത്തു നമ 
സ്കരിച്ച്‌ യഹോവയെ ആരാധിക്കാന്‍ തുടങ്ങി. 
മോശെ പറഞ്ഞു, “യഹോവേ, അങ്ങ്‌ എന്നില്‍ 
പ്രസാദിച്ചിരിക്കുന്നുവെങ്കില്‍ ഞങ്ങളോടൊ 
ത്തു വന്നാലും. ഇവര്‍ കഠിനഹൃദയരാണെന്നെ 
നിക്കറിയാം. എങ്കിലും ഞങ്ങളുടെ തെറ്റുകള്‍ക്ക്‌ 
ഞങ്ങള്‍ക്കു മാപ്പുതരേണമേ! ഞങ്ങളെ നിന്‍െറ 
ജനതയായി സ്വീകരിക്കേണമേ.” 

10അനന്തരം യഹോവ പറഞ്ഞു, “നിങ്ങളുടെ 
എല്ലാ ജനങ്ങളുമായും ഞാന്‍ ഈ കരാര്‍ ഉണ്ടാ 
ക്കുന്നു. ഭൂമിയിലെ മറ്റൊരു ജനതയ്ക്കുവേണ്ടി 
യും ഇതുവരെ ചെയ്യാതിരുന്ന അത്ഭുത കാര്യ 
ങ്ങള്‍ ഞാന്‍ ചെയ്യും. നിന്നോടൊപ്പമുള്ള ജന 
ങ്ങള്‍ യഹോവയായ എന്‍െറ മഹാത്മ്യം 
കാണും. ഞാന്‍ നിങ്ങള്‍ക്കായി ചെയ്യുന്ന അത്ഭു 
തകൃത്യങ്ങള്‍ അവര്‍ കാണും. 11ഞാനിന്നു തരുന്ന 
കല്പനകള്‍ നിങ്ങളനുസരിക്കുക. നിങ്ങളുടെ 
ശത്രുക്കളെ ഞാന്‍ നിങ്ങളുടെ നാട്ടില്‍നിന്നും 
ഓടിക്കാം. അമോര്യരെയും കനാന്യരെയും 
ഹിത്യരെയും പെരിന്ധ്യരെയും ഹിവ്യരെയും 
യെബുസ്യരെയും ഞാന്‍ തുരത്താം. 12സൂക്ഷി 
ച്ചിരിക്കുക! നിങ്ങള്‍ ചെല്ലുന്നനാട്ടില്‍ ജീവിക്കു 








93 


ന്ന ആരുമായും ഒരു കരാറിലും നിങ്ങള്‍ ഏര്‍പ്ലെെ 
ടരൂത്‌. നിങ്ങളെന്തെങ്കിലും കരാര്‍ അവരുമായ്‌ 
ഉണ്ടാക്കിയാല്‍ പ്രശ്നമാകും. 13അതിനാല്‍ അവ 
രുടെ യാഗപീഠങ്ങള്‍ നശിപ്പിക്കുക. അവരാരാ 
ധിക്കുന്ന കല്ലുകളെ തകര്‍ക്കുക. അവരുടെ വിഗ്ര 
ഹങ്ങള്‍ ഉടയ്ക്കുക. മറ്റൊരു ദൈവത്തെയും 
ആരാധിക്കരുത്‌. ഞാന്‍ യഹോവ കാനാ ആകു 
ന്നു- തീക്ഷ്ണതയുള്ള യഹോവ. അത്‌ എന്‍െറ 
പേരാകുന്നു. ഞാന്‍ ഏല്‍കാനാ, തീക്ഷ്ണത 
യുള്ള ദൈവം ആകുന്നു. 

15*ആ നാട്ടില്‍ വസിക്കുന്ന ആരുമായും 
എന്തെങ്കിലും കരാറുണ്ടാക്കാതിരിക്കാ൯ ശ്രദ്ധി 
ക്കുക. നിങ്ങള്‍ അങ്ങനെ ചെയ്താല്‍, അവര്‍ 


അവരുടെ ദേവന്മാരെ ആരാധിക്കുമ്പോള്‍ 
നിങ്ങളും അവരോടു ചേര്‍ന്നുവെന്നുവരാം. 
അവരോടു ചേരാന്‍ ആ ജനങ്ങള്‍ നിങ്ങളെ 





ക്ഷണിച്ചേക്കാം. നിങ്ങള്‍ അവരുടെ ബലിയില്‍ 
പങ്കുപറ്റിയെന്നു വരാം. 1അവരുടെ ചില 


പുറപ്പാട്‌ 34:13-35:3 


25*നിങ്ങള്‍ എനിക്കു രക്തബലി നടത്തു 
മ്പോള്‍ അതോടൊപ്പം പുളിമാവും അര്‍പ്പി 
ക്കാതിരിക്കുക. 

“പെസഹനാളിലെ മാംസം പിറ്റേദിവസ 
ത്തേക്ക്‌ മിച്ചം വയ്ക്കരുത്‌.” 

26“നിങ്ങള്‍ കൊയ്യുന്ന ആദ്യവിളവ്‌ യഹോവ 
യ്ക്കു നല്‍കുക. അതെല്ലാം നിങ്ങളുടെ ദൈവ 
മായ യഹോവയുടെ ആലയത്തിലേക്കു കൊ 
ണ്ടുവരിക. 

“ഒരാട്ടിന്‍കുട്ടിയെ ഒരിക്കലും അതിന്‍െറ തള്ള 
യുടെ പാലില്‍ പാകം ചെയ്യരുത്‌.” 

27അനന്തരം യഹോവ മോശെയോടു പറ 
ഞ്ഞു, “ഞാന്‍ നിന്നോടു പറഞ്ഞതെല്ലാം എഴു 
തിവയ്ക്കുക. നീയുമായും യിസ്രായേല്‍ജനത 
യുമായും ഞാനുണ്ടാക്കിയ കരാര്‍ ഇവയെ 
ആധാരമാക്കിയാണ്‌.” 

28മോശെ യഹോവയോടൊത്ത്‌ നാല്പതു 
രാപകലുകള്‍ അവിടെ താമസിച്ചു. മോശെ 











പെണ്‍മക്കളെ നിങ്ങള്‍ നിങ്ങളുടെ പുത്രന്മാര്‍ക്ക്‌ 
ഭാര്യമാരായി തെരഞ്ഞെടുത്തേക്കാം. ആ പുത്രി 
മാര്‍ വ്യാജദൈവത്തെയായിരിക്കും ആരാധിക്കു 
ന്നത്‌. അങ്ങനെതന്നെ ചെയ്യുന്നതിലേക്ക്‌ അവര്‍ 
നിങ്ങളുടെ പുത്രന്മാരെയും നയിക്കാനിട 
യുണ്ട്‌. 

17“വിഗ്രഹങ്ങള്‍ ഉണ്ടാക്കരുത്‌. 

വ അപ്പത്തിന്‍െറ ഉത്സവം 
ആഘോഷിക്കുക. ഞാന്‍ മുമ്പു കല്ലിച്ചിരുന്നതു 
പോലെ ഏഴു ദിവസത്തേക്ക്‌ ആ അപ്പം കഴി 
ക്കുക. ഞാന്‍ തെരഞ്ഞെടുത്ത ആബീബ്‌ മാസ 
ത്തില്‍ വേണം അങ്ങനെ ചെയ്യാന്‍. എന്തുകൊ 
ണ്ടെന്നാല്‍ ആ മാസമാണ്‌ നിങ്ങള്‍ ഈജി 
പ്തില്‍നിന്നും വന്നത്‌. 

19“ഒരു സ്ത്രീയുടെ ആദ്യം പിറക്കുന്നകുട്ടി 
എനിക്കുള്ളതായിരിക്കും. നിങ്ങളുടെ കന്നുകാ 
ലികള്‍ക്കോ ആടുകള്‍ക്കോ ഉണ്ടാകുന്ന ആദ്യ 
സന്താനങ്ങള്‍പോലും എനിക്കുള്ളതായിരിക്കും 
20ആദ്യജാതനായ ഒരു കഴുതയെ വേണമെങ്കില്‍ 
ഒരാട്ടി൯കൂട്ടിയെ പകരം കൊടുത്തു വാങ്ങാം. 
പക്ഷേ നിങ്ങള്‍ ആടിനെ കൊടുത്ത്‌ കഴുതയെ 
വാങ്ങുന്നില്ലെങ്കില്‍ കഴുതയുടെ കഴുത്ത്‌ ഒടി 
ക്കുക. നിന്‍െറ മുഴുവന്‍ ആദ്യജാതപുത്രന്മാ 
രെയും എന്നില്‍നിന്നും തിരികെ വാങ്ങണം. 
കാഴ്ചവസ്തുവില്ലാതെ ആരും എന്‍െറ മുമ്പില്‍ 
വരരുത്‌. 

21“ആറു ദിവസം നിങ്ങള്‍ പണിയെടുക്കണം. 
പക്ഷേ ഏഴാം ദിവസം വിതയ്ക്കുകയോ 
കൊയ്യുകയോ ആണെങ്കില്‍ പോലും നിങ്ങള്‍ 
വിശ്രമിക്കണം. 

22“വാരോത്സവവും ആഘോഷിക്കുക. ആദ്യ 
ത്തെ ഗോതമ്പുവിളവ്‌ ഇതിനായി ഉപയോഗി 
ക്കുക. വര്‍ഷാവസാനം വിളവെടുപ്പുത്സവവും 





എന്തെങ്കിലും തിന്നുകയോ കുടിക്കുകയോ 
ഉണ്ടായില്ല. മോശെ കരാര്‍ (പത്തു കല്പനകള്‍) 
പരന്ന കല്ലുകളില്‍ എഴുതുകയും ചെയ്തു. 


മോശെയുടെ തിളങ്ങുന്ന മുഖം 

29അനന്തരം മോശെ സീനായിപര്‍വ്വതത്തില്‍ 
നിന്നും ഇറങ്ങിവന്നു. കരാര്‍ എഴുതിയിരുന്ന 
രണ്ടു കല്ലുകളും അവന്‍ കൂടെ കൊണ്ടുവന്നു. 
യഹോവയുമായി സംസാരിക്കാന്‍ ഇടയായ 
തിനാല്‍ മോശെയുടെ മുഖം തിളങ്ങിയിരുന്നു. 
പക്ഷേ മോശെ അതറിഞ്ഞിരുന്നില്ല. 4 മോശെ 
യുടെ മുഖം തേജസ്റ്റോടെ തിളങ്ങുന്നത്‌ അഹ 
രോനും യിസ്രായേല്‍ജനതയും കണ്ടു. അതി 
നാലവര്‍ അവനോടടുക്കാന്‍ ഭയന്നു. 31എന്നാല്‍ 
മോശെ അവരെ വിളിച്ചു. അതിനാല്‍ അഹ 
രോനും യിസ്രായേലിലെ മൂപ്പന്മാരും മോശെ 
യോടടുത്തു. മോശെ അവരുമായി സംസാ 
രിച്ചു. 3അതിനുശേഷം യിസ്രായേല്‍ജനത 
മുഴുവന്‍ മോശെയുടെ അടുത്തേക്കു വന്നു. 
സീനായിപര്‍വ്വതത്തില്‍വച്ച്‌ യഹോവ തന്നെ 
ഏലിച്ച കല്പനകള്‍ അവന്‍ അവര്‍ക്കു കൊടു 
ക്കുകയും ചെയ്തു. 

3ജനങ്ങളോടു സംസാരിച്ചു കഴിഞ്ഞയു 
ടനെ മോശെ തന്‍െറ മുഖം മറച്ചു. 3യഹോ 
വയുമായി സംസാരിക്കാന്‍ അവന്‍െറ മുമ്പില്‍ 
എത്തുമ്പോള്‍ മാത്രമേ മോശെ മുഖം മറയ്ക്കാ 
തിരുന്നുള്ളൂ. എന്നിട്ടവന്‍ ഇറങ്ങിവന്ന്‌ യഹോ 
വയുടെ കല്വനകള്‍ ജനങ്ങളോടു പറയും. 
35മോശെയുടെ മുഖത്തെ തിളക്കം ജനങ്ങള്‍ 
കാണുമെന്നതിനാല്‍ അവന്‍ തന്‍െറ മുഖം 
അപ്പോള്‍ മൂടുകയും ചെയ്യും. അടുത്തതവണ 
യഹോവയുമായി സംസാരിക്കാന്‍ പോകും 
വരെ മോശെ തന്‍െറ മുഖം മറയ്ക്കും. 














ആഘോഷിക്കുക. 

23*വര്‍ഷത്തില്‍ മൂന്നു തവണ നിങ്ങള്‍ക്കിട 
യിലെ പുരുഷന്മാര്‍ യജമാനനും യിസ്ധായേ 
ലിന്‍െറെ ദൈവവുമായ യഹോവയുടെ മുമ്പില്‍ 
ഹാജരാകണം. 

24“നിങ്ങള്‍ നിങ്ങളുടെ ദേശത്തേക്കു പ്രവേശി 
ക്കുമ്പോള്‍ അവിടെയുള്ള നിങ്ങളുടെ ശത്രു 
ക്കളെ ഞാന്‍ ഓടിക്കും. കൂടുതല്‍ കൂടുതല്‍ ദേശ 
ങ്ങള്‍ നിങ്ങള്‍ക്കു തന്ന്‌ നിങ്ങളുടെ അതിരുകള്‍ 
ഞാന്‍ വികസിപ്പിക്കും. എല്ലാ വര്‍ഷവും മൂന്നു 
തവണ നിങ്ങള്‍ നിങ്ങളുടെ ദൈവമായ യഹോ 
വയുടെ മുമ്പില്‍ ചെല്ലണം. a ആരും 
നിങ്ങളുടെ സ്ഥലം കയ്യടക്കാന്‍ ശ്രമിക്കുകയില്ല. 


ശബ്ബത്തിന്‍െറ ചട്ടങ്ങള്‍ 
യിസ്രായേല്‍ജനതയെ മുഴുവന്‍ മോശെ 
3 വിളിച്ചുകൂട്ടി. മോശെ അവരോടു പറ 
ഞ്ഞു, “നിങ്ങള്‍ ചെയ്യണമെന്ന്‌ യഹോവ 
കല്പിച്ച കാര്യങ്ങള്‍ ഞാന്‍ നിങ്ങളോടു പറയാം: 
2“ആറു ദിവസങ്ങള്‍ ജോലി ചെയ്യാനുണ്ട്‌. 
പക്ഷേ ഏഴാം ദിവസം വിശേഷദിനമാണ്‌. 
അന്നു വിശ്രമിച്ച്‌ നിങ്ങള്‍ യഹോവയെ മഹത്വ 
പ്പെടുത്തണം. ഏഴാം ദിവസം ജോലി ചെയ്യുന്ന 
വന്‍ വധിക്കപ്പെടണം. 3ശബ്ത്തു ദിവസം 
നിങ്ങള്‍ ജീവിക്കുന്ന സ്ഥലങ്ങളിലൊരിടത്തും 

തീ കത്തിക്കുകപോലും ചെയ്യരുത്‌.” 








പുറപ്പാട്‌ 35:4-36:2 


വിശുദ്ധകൂടാരത്തിലേക്കുള്ള 
സാധനങ്ങള്‍ 

സകല യിസ്രായേല്‍ജനതയോടുമായി 
മോശെ പറഞ്ഞു, “യഹോവ കല്പിച്ചത്‌ 
ഇതാണ്‌: ട്യഹോവയ്ക്ക്‌ വിശേഷപ്പെട്ട സമ്മാ 
നങ്ങള്‍ ശേഖരിക്കുക. എന്തു നല്‍കണമെന്നും 
എത്ര നല്‍കണമെന്നും നിങ്ങളോരോരുത്തരും 
സ്വമനസ്സില്‍ നിശ്ചയിക്കുക. എന്നിട്ടവ യഹോ 
വയുടെ മുമ്പില്‍ കൊണ്ടുവരിക. സ്വര്‍ണ്ണം, 
വെള്ളി, ഓട്‌, നീല-ധുമ്ര-ചുവപ്പു നൂലും 
നേര്‍ത്ത ലിനനും ആട്ടിന്‍ രോമം, "ചുവപ്പു 











94 


23നേര്‍ത്ത ലിനനും നീല-ധൂമ-ചുവപ്പു നൂലു 
കളും ഉള്ളവര്‍ അത്‌ യഹോവയുടെ മുമ്പില്‍ 
കൊണ്ടുവന്നു. ആട്ടിന്‍രോമവും ചുവപ്പു നിറം 
പൂശിയ ആട്ടിന്‍തോലോ നേര്‍ത്ത തോലോ 
ഉള്ളവര്‍ അതു കൊണ്ടുവന്നു. 24വെള്ളിയോ 
ഓടോ യഹോവയ്ക്കു സമര്‍പ്പിക്കാനാഗ്രഹി 
ച്ചവര്‍ അവ കൊണ്ടുവന്നു. കരുവേലകത്തടി 
കൈവശമുള്ളവര്‍ അതു യഹോവയ്ക്കു സമര്‍ 
പ്പിച്ചു. സമര്‍ത്ഥരായ സ്ത്രീകളെല്ലാം അവ 
രുണ്ടാക്കിയ നേര്‍ത്ത ലിനനും നീല-ധുമ്ര- 
ചുവപ്പു നൂലുകളും കൊണ്ടുവന്നു. 2 സഹായി 











ചായം പൂശിയ ആട്ടിന്‍ തോല്‍, തോല്‍, കരുവേ 
ലകത്തടി, വിളക്കെണ്ണൂ, അഭിഷേകതൈലത്തി 
നുള്ള സുഗന്ധദ്രവ്യങ്ങള്‍, സരരഭ്യമുള്ള ധൂപ 
ത്തിനുവേണ്ടിയുള്ള സുഗന്ധവസ്തുക്കള്‍ 
എന്നിവ കൊണ്ടുവരിക. കൂടാതെ ഗോമേദക 
ക്കല്ലും. ഏഫോദിലും ന്യായവിധിമാര്‍ച്ചട്ടയി 
ലും പതിക്കാനുള്ള കല്ലുകളും കൊണ്ടു വരിക. 

10നിങ്ങള്‍ക്കിടയിലുള്ള സമര്‍ത്ഥരായ പണി 
ക്കാര്‍ യഹോവ കല്ലിച്ച സാധനങ്ങളെല്ലാം 
ഉണ്ടാക്കണം: 1വിശുദ്ധകൂടാരം, പുറമേയുള്ള 
കൂടാരം, അതിന്‍െറ മൂടി, കൊളുത്തുകള്‍, പലക 
കള്‍, പട്ടകള്‍, കാലുകള്‍ അടിത്തറകള്‍, 12വിശു 
ദ്ധപെട്ടകം, അതിന്‍െറ തണ്ടുകള്‍, മൂടി, പെട്ടക 
മിരിക്കുന്ന സ്ഥലം മറയ്ക്കാനുള്ള തിരശ്ശീല, 
13മേശയും അതിന്‍െറ തണ്ടുകളും, അതിന്‍െറ 
മുഴുവന്‍ ഉപകരണങ്ങള്‍, മേശപ്പുറത്തെ വിശി 
ഷ്ട അല്പം, Hവിളക്കുകാലും അതിനോടനു 
ബന്ധിച്ചുപയോഗിക്കുന്ന സാധനങ്ങളും വിള 
ക്കുകള്‍, വിളക്കെണ്ണ; 4ധൂപബലിയ്ക്കുള്ള 
യാഗപീഠം, അതിന്‍െറ കാലുകള്‍, അഭിഷേക 
തൈലം, സുഗന്ധ ധൂപങ്ങള്‍, വിശുദ്ധകൂടാര 
ത്തിന്‍െറ കവാടത്തിലെ തിരശ്ശീല; 1ഹോമയാ 
ഗപീഠവും അതിന്‍െറ ഓട്‌ അഴികളും കാലു 
കള്‍, യാഗപീഠത്തിലുപയോഗിക്കുന്ന വസ്തു 
ക്കള്‍, ഓട്ടുപാത്രവും അതിന്‍െറ ചുവടും 17മുറ്റ 
ത്തിനു ചുറ്റുമുള്ള തിരശ്ശീലകള്‍, അവയുടെ 
കാലുകളും ചുവടുകളും മുറ്റത്തിന്റെ കവാ 
ടത്തെ മറയ്ക്കുന്ന തിരശ്ശീലകള്‍; 14കൂടാര 
ത്തെയും മുറ്റത്തിനു ചുറ്റുമുള്ള തിരശ്ശീലഭിത്തി 
യെയും താങ്ങുന്ന കുറ്റികള്‍, കുറ്റികളിലേക്കു 
വലിച്ചു കെട്ടുന്ന കയര്‍, 19വിശുദ്ധസ്ഥലത്തു 
പുരോഹിതര്‍ക്കു ധരിക്കാന്‍ പ്രത്യേകമായി 
നെയ്ത വസ്ത്രങ്ങള്‍ എന്നിവയും കൊണ്ടുവ 
രിക. അഹരോനും പുത്രന്മാര്‍ക്കും ധരിക്കാനുള്ള 
വയാണ്‌ ഈ വസ്ത്രങ്ങള്‍. പുരോഹിതരാ 
യിരിക്കുമ്പോഴാണ്‌ അവര്‍ ഈ വസ്ത്രങ്ങള്‍ 


ല്ല 


ധരിക്കുന്നത്‌.” 














ജനങ്ങള്‍ നല്‍കിയ വഴിപാട്‌ 

20അനന്തരം യിസ്രായേല്‍ജനത മുഴുവന്‍ മോ 
ശെയെ വിട്ടുപോയി. 2 യഹോവയ്ക്ക്‌ വിശുദ്ധ 
സമ്മാനങ്ങള്‍ നല്‍കാനുള്ളവരെല്ലാം അതുമായി 
വന്നു. സമ്മേളനക്കൂടാരവും അതിലെ സാധന 
ങ്ങളും പുരോഹിതരുടെ വസ്ത്രങ്ങളും ഉണ്ടാ 
ക്കന്‍ അവയെ ഉപയോഗിച്ചു. 2യഹോവ 
യ്ക്കു സമര്‍പ്പിക്കാന്‍ വന്ന സ്ത്രീ-പുരുഷന്മാര്‍ 
എല്ലാത്തരം രത്നങ്ങളും കൊണ്ടുവന്നിരുന്നു. 
വളയം, ചെവിവളയം, മോതിരങ്ങള്‍, മറ്റ്‌ ആഭര 
ണങ്ങള്‍ എല്ലാം അവര്‍ കൊണ്ടുവന്നു. തങ്ങ 
ളൂടെ ആഭരണങ്ങള്‍ മുഴുവനും അവര്‍ യഹോവ 
യ്ക്കു സമര്‍പ്പിച്ചു. അതൊരു വിശുദ്ധബലി 
തന്നെയായിരുന്നു. 





ക്കാനാഗ്രഹമുള്ള, സമര്‍ത്ഥരായ സ്ത്രീകള്‍ 
എല്ലാവരും ആട്ടിന്‍രോമംകൊണ്ട്‌ വസ്ത്രം 
നെയ്തു. 


മ്മൂപ്പന്മാര്‍ ഗോമേദകക്കല്പുകളും മറ്റാഭരണ 
ങ്ങളും കൊണ്ടുവന്നു. അവ പുരോഹിതരുടെ 
ഏഫോദിലും ന്യായവിധിമാര്‍ച്ചട്ടയിലും ചേര്‍ 
ത്തു. 2ജനങ്ങള്‍ സുഗന്ധ വസ്തുക്കളും ഒലി 
വെണ്ണയും കൊണ്ടുവന്നു. സുഗന്ധധൂപങ്ങള്‍, 
അഭിഷേകതൈലം, വിളക്കെണ്ണ എന്നിവയുണ്ടാ 
ക്കാന്‍ അത്‌ ഉപയോഗിച്ചു. 

23യിസ്രായേല്‍ജനങ്ങളില്‍ ആഗ്രഹിച്ചവരെ 
ല്ലാം യഹോവയ്ക്ക്‌ സമ്മാനങ്ങള്‍ കൊണ്ടു 
വന്നു. അവര്‍ മനസ്സറിഞ്ഞു ദാനമായാണ്‌ 
അവ നല്‍കിയത്‌. മോശെയോടും ജനങ്ങളോടും 
യഹോവ കല്ലിച്ചതനുസരിച്ചുള്ള സാധനങ്ങളു 
ണ്ടാക്കുവാനാണിവ ഉപയോഗിച്ചത്‌. 








ബെസലേലും ഒഹൊലീയാബും 
മോശെ യിസ്രായേല്‍ജനതയോടു പറ 
ഞ്ഞു, “നോക്കുവിന്‍, യെഹൂദയുടെ വംശത്തില്‍ 
പ്പെട്ട ഉരരിന്‍െറ പുത്രനായ ബെസലേലിനെ 
യഹോവയിതാ തെരഞ്ഞെടുത്തിരിക്കുന്നു. 
(ഹൂരിന്‍െറ പുത്രനായിരുന്നു ഈർ) 31ബെസെ 
ലേലില്‍ യഹോവ ദൈവത്തിന്‍െറ ആത്മാവ്‌ 
നിറച്ചു-എല്ലാത്തരം പ്രവൃത്തികളും ചെയ്യുന്ന 
തിന്‌ ദൈവം അവന്‍ പ്രത്യേകം കഴിവു നല്‍കി. 
സ്വര്‍ണ്ണം, വെള്ളി, ഓട്‌ എന്നിവയുപയോഗി 
ച്ചുള്ള സാധനങ്ങള്‍ രൂപകല്ലന ചെയ്യാനും അവ 
ഉണ്ടാക്കാനും അവനു കഴിയും. രത്നങ്ങള്‍ മുറി 
ക്കാനും ആഭരണങ്ങളുണ്ടാക്കുവാനും അവനു 
കഴിയും. മരസാമാനങ്ങളും മറ്റെല്ലാത്തരം 
വസ്തുക്കളും ഉണ്ടാക്കുവാനും ബെസലേലിനു 
കഴിയും. ദ്മറ്റുള്ളവരെ പഠിപ്പിക്കാനുള്ള 
പ്രത്യേക കഴിവും യഹോവ ബെസലേലിനും 
ദാന്‍െറ വംശത്തില്‍പ്പെട്ട അഹീസാമാക്കിന്‍െറ 
പുത്രനായ ഒഹൊലിയാബിനും നല്‍കി. 35എ 
ല്ലാത്തരം പ്രവൃത്തികള്‍ ചെയ്യാനുള്ള കഴിവും 
യഹോവ ഇവരിരുവര്‍ക്കും നല്‍കി. മരയാശാ 
രിയുടെയും ലോഹപ്പണിക്കാരുടെയും പണി 
കള്‍ ചെയ്യാന്‍ അവര്‍ പ്രാപ്തരാണ്‌. നീല- 
ധൂമ്ര-പുവപ്പു നുലുകളും നേര്‍ത്ത ലിനനും 
ഉപയോഗിച്ച്‌ ചിത്രത്തുന്നലുള്ള വസ്ത്രങ്ങളു 
ണ്ടാക്കാനുള്ള കഴിവും അവര്‍ക്കുണ്ട്‌. കമ്പിളി 
വസ്ത്രങ്ങള്‍ നെയ്യാനും അവര്‍ക്കു കഴിയും. 
36 “അതിനാല്‍ ബെസലേലും ഒഹൊലി 
യാബും മറ്റെല്ലാ സമര്‍ത്ഥരായ ജന 
ങ്ങളും യഹോവ കല്ലിച്ച ജോലികള്‍ ചെയ്യണം. 
ഈ വിശുദ്ധസ്ഥലം നിര്‍മ്മിക്കാനുള്ള എല്ലാ 
സാമര്‍ത്ഥ്യവും ജ്ഞാനവും ധാരണാശക്തിയും 
യഹോവ അവര്‍ക്കു നല്‍കിയിട്ടുണ്ട്‌.” 
2അനന്തരം മോശെ ബെസലേലിനെയും 
ഒഹൊലീയാബിനെയും യഹോവ വിശേഷസ 





























95 


മാര്‍ത്ഥ്യം നല്‍കിയവരെയും വിളിച്ചു കൂട്ടി. 
ആ ജോലിയില്‍ സഹകരിക്കണമെന്നു താല്പര്യ 
മുണ്ടായിരുന്നതിനാല്‍ അവരവിടെ വന്നു. 
യിസ്രായേല്‍ജനത സമ്മാനമായി കൊണ്ടു 
വന്ന സാധനങ്ങള്‍ മുഴുവന്‍ അവര്‍ക്കു നല്‍കി. 
ദൈവത്തിന്‍െറ വിശുദ്ധസ്ഥലം ഉണ്ടാക്കാന്‍ 
അവരത്‌ ഉപയോഗിക്കുകയും ചെയ്തു. എന്നും 
പ്രഭാതത്തില്‍ ജനങ്ങള്‍ സമ്മാനങ്ങള്‍ കൊണ്ടു 
വരുന്നതു തുടര്‍ന്നു. “അവസാനം പണിക്കാരെ 
ല്ലാവരും വിശുദ്ധസ്ഥലത്തുള്ള തങ്ങളുടെ 
ജോലിവിട്ട്‌ മോശെയുമായി സംസാരിക്കാന്‍ 
പോയി. അവര്‍ പറഞ്ഞു, “ജനങ്ങള്‍ വളരെയ 
ധികം സാധനങ്ങള്‍ കൊണ്ടുവന്നിരിക്കുന്നു! 
കൂടാരത്തില്‍ വേണ്ട ജോലികള്‍ ചെയ്യാനാവ 
ശ്യമായതിലധികം സാധനങ്ങള്‍ ഉണ്ട്‌ 
അതില്‍!” 

അപ്പോള്‍ മോശെ പാളയത്തിലെമ്പാടും ഈ 
സന്ദേശമയച്ചു: “ഇനി ആരും, പുരുഷന്മാരോ 
സ്ത്രീകളോ വിശുദ്ധസ്ഥലത്തിനു വേണ്ടി 
സമ്മാനമായി ഒന്നും നല്‍കേണ്ടതില്ല.” അതി 
നാല്‍ കൂടുതലെന്തെങ്കിലും നല്‍കുന്നത്‌ ജന 
ങ്ങള്‍ നിര്‍ത്തി. "ദൈവത്തിന്‍െറ വിശുദ്ധ 
സ്ഥലം നിര്‍മ്മിക്കുന്ന ജോലിക്കാവശ്യമായതില 
ധികം സാധനങ്ങള്‍ ജനങ്ങള്‍ നല്‍കിക്കഴിഞ്ഞു. 





വിശുദ്ധകൂടാരം 

അനന്തരം പണിക്കാര്‍ വിശുദ്ധകൂടാരത്തി 
ന്‍െറ നിര്‍മ്മാണം ആരംഭിച്ചു. നേര്‍ത്ത ലിനനും 
നീല-ധുമ്ര- ചുവപ്പു നൂലുകളും ഉപയോഗിച്ച്‌ 
പത്ത്‌ തിരശ്ശീലകള്‍ അവര്‍ ഉണ്ടാക്കി. തിരശ്ശീല 
കളിലേക്കു ചിറകുകള്‍ വിരിച്ചു നില്‍ക്കുന്ന 
കെരുബുമാലാഖമാരെ അവരതില്‍ തുന്നി 
ആലേഖനം ചെയ്തു. 9ഇരുപത്തിയെട്ടു മുഴം 
നീളവും നാലു മുഴം വീതിയും എന്ന കണക്കിന്‌ 
ഒരേ വലിപ്പമായിരുന്നു തിരശ്ശീലകള്‍ക്ക്‌. 
10അവര്‍ ആ തിരശ്ശീലകളെ രണ്ടു ഗണങ്ങളായി 
ചേര്‍ത്തു വച്ചു. അഞ്ചു തിരശ്ശീലകള്‍ ഒരു 
ഗണത്തിലും അഞ്ചു തിരശ്ശീലകള്‍ മറ്റേ ഗണ 
ത്തിലും. 1നീലത്തുണികൊണ്ട്‌ ഒരു ഗണം തിര 
ശ്ലീലയുടെ അവസാനത്തെ അരികുകളില്‍ കുടു 

















പുറപ്പാട്‌ 36:3-38 


ഗിച്ച്‌ ഒരു കൂടാരവും നേര്‍ത്ത തോലുപയോ 
ഗിച്ച്‌ രണ്ടാമത്തെ കൂടാരവും അവരുണ്ടാക്കി. 

20അനന്തരം പണിക്കാര്‍ വിശുദ്ധകൂടാരത്തെ 
താങ്ങി നിര്‍ത്താന്‍ കരുവേലകത്തടികൊണ്ട്‌ 
ചടുമുണ്ടാക്കി. 2 ഓരോ ചട്ടത്തിനും പത്തു മുഴം 
നീളവും ഒന്നര മുഴം വീതിയുമുണ്ടായിരുന്നു. 
മാവശങ്ങളില്‍നിന്നും രണ്ടു കാലുകള്‍ കുറുകെ 
യും കൂട്ടിച്ചേര്‍ത്താണ്‌ ഓരോ ചട്ടവുമുണ്ടാക്കി 
യത്‌. വിശുദ്ധകൂടാരത്തിനെറ എല്ലാ ചട്ടങ്ങളും 
ഒരു പോലെയായിരുന്നു. 23വിശുദ്ധകൂടാരത്തി 
ന്‍െറ തെക്കുവശത്തേക്കായി അവര്‍ ഇരുപതു 
ചട്ടങ്ങള്‍ ഉണ്ടാക്കി. 4അനന്തരം അവര്‍ ചട്ടങ്ങ 
ള്‍ക്ക്‌ നാല്പതു വെള്ളിച്ചുവടുകളും ഉണ്ടാക്കി. 
ഓരോ ചട്ടത്തിനും രണ്ടു ചുവടുകള്‍-ഓരോ 
വശത്തെ കാലിനും രണ്ടുചുവടു വീതം. 25വട 
ക്കേ വശത്തേക്കും അവര്‍ ഇരുപതു ചട്ടങ്ങളുണ്ടാ 
ക്കി. 4ഓരോ ചട്ടത്തിനും രണ്ടു ചുവടുകളെന്ന 
കണക്കിന്‌ നാല്പത്‌ വെള്ളിച്ചു വടുകളും അവര്‍ 
ഉണ്ടാക്കി. 27വിശുദ്ധകൂടാരത്തിനന്‍െറ പിന്‍ഭാഗ 
ത്തേക്ക്‌ (പടിഞ്ഞാറ്‌) അവര്‍ ആറു ചട്ടങ്ങള്‍ 
കൂടി ഉണ്ടാക്കി. 28വിശുദ്ധകൂടാരത്തിനെറ പിന്‍ 
ഭാഗത്തെ മുലകളിലേക്കു രണ്ടു ചട്ടങ്ങളുണ്ടാ 
ക്കി. 

29ആ ചട്ടങ്ങള്‍ ചുവട്ടില്‍ ഒന്നായി കൂട്ടി 
ച്ചേര്‍ത്തു. മുകളില്‍ ഈ ചട്ടങ്ങളെ ഒരു വളയം 
കൊണ്ട്‌ ബന്ധിക്കുകയും ചെയ്തു. രണ്ടു മുലക 
ളിലും അവര്‍ അങ്ങനെ തന്നെ ചെയ്തു. 30വിശു 
ദ്ധകൂടാരത്തിനന്‍െറ പടിഞ്ഞാറുവശത്ത്‌ ആകെ 
എട്ടു ചട്ടങ്ങളുണ്ട്‌. ഓരോ ചട്ടത്തിനും രണ്ടു 
വീതം പതിനാറു വെള്ളിച്ചു വടുകളും. 

31അനന്തരം പണിക്കാര്‍ കരുവേലകത്തടി 
കൊണ്ട്‌ ചട്ടങ്ങള്‍ക്ക്‌ അഴികളടിച്ചു- വിശുദ്ധ 
കൂടാരത്തിന്‍റെറ ആദ്യവശത്ത്‌ അഞ്ച്‌ അഴികള്‍, 
32മറ്റേ വശത്ത്‌ അഞ്ച്‌ അഴികള്‍, വിശുദ്ധകൂടാ 
രത്തിന്‍െറ പിന്‍ഭാഗമായ പടിഞ്ഞാറുവശത്ത്‌ 
അഞ്ച്‌ അഴികളും. 3ചട്ടങ്ങളുടെ ഒരറ്റത്തുനിന്നും 
മറ്റേ അറ്റംവരെ എത്തുംവിധമാണ്‌ അവര്‍ നടു 
വിലത്തെ അഴി ഉണ്ടാക്കിയത്‌. 34ആ ചട്ടങ്ങളെ 
അവര്‍ സ്വണ്ണംകൊണ്ടു പൊതിഞ്ഞു. അന 
ന്തരം ചട്ടങ്ങളെ താങ്ങിനിര്‍ത്തുന്ന വളയങ്ങള്‍ 
സ്വര്‍ണ്ണംകൊണ്ടുണ്ടാക്കി. അഴികളെയും അവര്‍ 
സ്വര്‍ണ്ണം പൂശി. 























ക്കുകള്‍ തുന്നിച്ചേര്‍ത്തു. മറ്റേ ഗണത്തിന്മേലും 
അവര്‍ ഇതു തന്നെ ചെയ്തു. 12രണ്ടുഗണ 
ത്തിലെയും അവസാന തിരശ്ശീലയില്‍ അമ്പതു 
കുടുക്കുകള്‍ വീതം അവര്‍ ഉണ്ടാക്കുകയും 
ചെയ്തു. കുടുക്കുകള്‍ എതിര്‍ദിശകളിലായി 
രുന്നു. 3അനന്തരം അമ്പതു സ്വര്‍ണ്ണവളയങ്ങ 
ളുണ്ടാക്കി വിശുദ്ധകൂടാരത്തിന്‍െറ രണ്ടു തിരശ്ശീ 
ലകളും കൂട്ടിച്ചേര്‍ത്ത്‌ ഒറ്റക്കഷണമാക്കി. 
14അനന്തരം പണിക്കാര്‍ വിശുദ്ധകൂടാരം മൂടു 
ന്നതിന്‌ ഒരു കൂടാരം കൂടിയുണ്ടാക്കി. ആട്ടിന്‍ 
രോമമുപയോഗിച്ച്‌ അവര്‍ പതിനൊന്നു തിര 
ശ്ലീലകളുണ്ടാക്കി. മുപ്പതു മുഴം നീളവും നാലു 
മുഴം വീതിയുമുള്ളവയായിരുന്നു ഓരോ തിര 
ശ്ലീലകളും. 1അഞ്ചു തിരശ്ശീലകള്‍ ഒന്നിച്ചും 
ആറു തിരശ്ശീലകള്‍ മറ്റൊരു ഗണത്തിലും അവര്‍ 





35ട്അതിവിശുദ്ധസ്ഥലത്തേക്കുള്ള കവാടത്തി 
ന്‍െറ തിരശ്ശീല, അവര്‍ നേര്‍ത്ത ലിനനും നീല- 
eh നൂലൂകളും ഉപയോഗിച്ചു 
ണ്ടാക്കി. തിരശ്ശീലയിലേക്കു പറക്കുന്ന വിധ 
ത്തില്‍ കെരുബുമാലാഖമാരുടെ ചിത്രങ്ങള്‍ 
തുന്നിപ്പിടിപ്പിക്കുകയും ചെയ്തു. 3രംരുവേലക 
ത്തടികൊണ്ട്‌ നാലു കാലുകള്‍ ഉണ്ടാക്കുകയും 
അവ സ്വര്‍ണ്ണം പൊതിയുകയും ചെയ്തു. അന 
ന്തരം കാലുകള്‍ക്ക്‌ സ്വര്‍ണ്ണക്കൊളുത്തുകളും 
ഉണ്ടാക്കി. കാലുകള്‍ക്ക്‌ വെള്ളിച്ചുവടുകളും 
നിര്‍മ്മിച്ചു. 

37അനന്തരം കൂടാരത്തിനന്‍െറ കവാടം മൂടുന്ന 
തിരശ്ശീലയും അവരുണ്ടാക്കി. നീല-ധൂമ്ര-ചു 
വപ്പു നൂലുകളും നേര്‍ത്ത ലിനനും അതിനുപ 





തുന്നിച്ചേര്‍ത്തു. 17ഒരു ഗണം തിരശ്ശീലകളുടെ 
അരികില്‍ അമ്പതു കുടുക്കുകള്‍ അവരുണ്ടാക്കി. 
മറ്റേ ഗണത്തിന്മേലും അങ്ങനെ തന്നെ ചെ 
യ്തു. 18അമ്പത്‌ ഓട്ടുവളയങ്ങളുണ്ടാക്കി രണ്ടു 
തിരശ്ശീലഗണങ്ങളേയും കൂട്ടിച്ചേര്‍ത്ത്‌ അവര്‍ 
ഒറ്റക്കൂടാരമാക്കി 1%അനന്തരം അവര്‍ വിശുദ്ധ 
കൂടാരത്തിന്‌ രണ്ടു മൂടികള്‍ കൂടിയുണ്ടാക്കി. 
ചുവപ്പു ചായമടിച്ച ആണാട്ടിന്തോലുപയോ 


യോഗിച്ചു. അതില്‍ ചിത്രങ്ങള്‍ തുന്നിപ്പിടിപ്പി 
ച്ചു. 38&കവാടത്തിലുള്ള തിരശ്ശീലയ്ക്കു വേണ്ടി 
അഞ്ചു കാലുകളും കൊളുത്തുകളും അവര്‍ 
ഉണ്ടാക്കി. അവര്‍ ആ കാലുകളുടെയും ചുറ്റുപ 
ടികളുടെയും തിരശ്ശീലത്തണ്ടുകളുടെയും മുക 
ളില്‍ സ്വര്‍ണ്ണം പൂശുകയും ചെയ്തു. കാലു 
കള്‍ക്ക്‌ ഓടു കൊണ്ടുള്ള അഞ്ചു ചുവടുകളും 
ഉണ്ടാക്കി. 





പുറപ്പാട്‌ 37:1-38:4 
സാക്ഷ്യപെട്ടകം 
ബെസലേല്‍ കരുവേലകത്തടികൊണ്ട്‌ 
മു വിശുദ്ധപെട്ടകം നിര്‍മ്മിച്ചു. പെട്ടക 


ത്തിന്‌ രണ്ടര മുഴം നീളവും ഒന്നര മുഴം 
വീതിയും ഒന്നര മുഴം ഉയരവുമുണ്ടായിരുന്നു. 
പെട്ടകത്തിന്റെ അകത്തും പുറത്തും അവന്‍ 
തനിത്തങ്കം പൂശി. അനന്തരം അവന്‍ വെട്ടുക 
ത്തിനു ചുറ്റും സ്വര്‍ണ്ണപ്പട്ടയും തറച്ചു. നാലു 
സ്വര്‍ണ്ണവളയങ്ങളുണ്ടാക്കി പെട്ടകത്തിന്റെ 
നാലു മൂലകളില്‍ ൨ ിടിപ്പിച്ചു. പെട്ടകം ചുമ 
ക്കാനുപയോഗിക്കുന്നതാണ്‌ ആ വളയങ്ങള്‍. 
ഓരോ വശത്തും ഈരണ്ടു വളയങ്ങള്‍ വീത 
മാണ്‌ ഉണ്ടായിരുന്നത്‌. 4അനന്തരം അവന്‍ 
കരുവേലകത്തടി കൊണ്ട്‌ പെട്ടകം ചുമക്കാ 
നായി തണ്ടുകള്‍ ഉണ്ടാക്കി. അവനാലും സ്വര്‍ 
ണ്ണം പൂശുകയും ചെയ്തു. അവന്‍ നാലു വളയ 
ങ്ങളിലൂടെയും തണ്ടു കടത്തി. അനന്തരം 
അവന്‍ തനിത്തങ്കം കൊണ്ട്‌ പെട്ടകത്തിന്‍െറ 
അടപ്പുണ്ടാക്കി. അതിന്‌ രണ്ടര മുഴം നീളവും 
ഒന്നര മുഴം വീതിയുമുണ്ടായിരുന്നു. "അനന്തരം 
ബെസലേല്‍ സ്വര്‍ണ്ണം അടിച്ചുപരത്തി രണ്ടു 
കെരുബുമാലാഖമാരെയും ഉണ്ടാക്കി. കെരുബു 
മാലാഖമാരെ അവന്‍ പെട്ടകത്തിന്റെ അട 
പ്പിന്റെ രണ്ടറ്റത്തുമായി പിടിപ്പിച്ചു. 8ഒരു 
ദൂതനെ അടപ്പിനന്‍െറ ഒരറ്റത്തും മറ്റേ ദൂതനെ 
അടപ്പിനന്‍െറ മറ്റേ അറ്റത്തുമായാണവന്‍ പിടി 
പ്പിച്ചത്‌. അട ുമായിച്ചേര്‍ന്ന്‌ ഒരൊറ്റക്കഷണ 
യിലി ധമാണ്‌ കെരൂബുകളെ അവന്‍ 
പിടിപ്പിച്ചത്‌. ദൂതന്മാരുടെ ചിറകുകള്‍ ആകാ 
ശത്തിലേക്കു വിടര്‍ത്തിയിരുന്നു. തങ്ങളുടെ 
ചിറകുകള്‍കൊണ്ട്‌ ദൂതന്മാര്‍ പെട്ടകത്തെ മൂടി 
യിരുന്നു. അവര്‍ പരസ്പരം മുഖാമുഖമായി 
അടപ്പിലേക്കു നോക്കിയായിരുന്നു നിന്നത്‌. 














വിശിഷ്ടമേശ 

10അനന്തരം അവന്‍ കരുവേലകത്തടി കൊണ്ട്‌ 
മേശയുണ്ടാക്കി. മേശയ്ക്കു രണ്ടു മുഴം നീളവും 
ഒരുമുഴം വീതിയും ഒന്നരമുഴം ഉയരവും ഉണ്ടാ 
യിരുന്നു. 1അവന്‍ മേശമേല്‍ സ്വ്വര്‍ണ്ണം പൂശി. 
ഒരു സ്വര്‍ണ്ണപ്പട്ടയും മേശയ്ക്കു ചുറ്റും തറച്ചു. 
12അനന്തരം അവന്‍ ഒരു കൈയളവ്‌ വീതിയുള്ള 
ഒരു ചട്ടം മേശയ്ക്കു ചുറ്റും ഉണ്ടാക്കി. ചട്ടത്തി 
ന്മേല്‍ അവന്‍ സ്വ്വര്‍ണ്ണപ്പട്ട തറച്ചു. 3അനന്തരം 
അവന്‍ നാലു സ്വര്‍ണ്ണവളയങ്ങളുണ്ടാക്കി മേശ 
ക്കാലുകളോടു ചേര്‍ത്ത്‌ നാലു മൂലകളിലൂ 
മായി തറച്ചു. 1മേശയ്ക്കു മുകളില്‍ ചുറ്റുമുള്ള 
ചടുത്തോടു ചേര്‍ത്താണ്‌ അവന്‍ വളയങ്ങള്‍ 
തറച്ചത്‌. മേശ എടുക്കാനുള്ള തണ്ടുകള്‍ കടത്താ 
നുള്ളതാണ്‌ വളയങ്ങള്‍. 1അനന്തരം പെട്ടകം 
ചുമക്കാനുള്ള തണ്ടുകള്‍ അവന്‍ കരുവേലക 
ത്തടി കൊണ്ടുണ്ടാക്കി തണ്ടുകളെ സ്വര്‍ണ്ണം 
കൊണ്ടു പൊതിഞ്ഞു. 1അനന്തരം മേശപ്പുറ 
ത്തുപയോഗിക്കാനുള്ള ഉപകരണങ്ങളും അവന്‍ 
ഉണ്ടാക്കി. കിണ്ണങ്ങളും തവികളും പാത്രങ്ങളും 
കുടങ്ങളും തങ്കം കൊണ്ട്‌ അവന്‍ നിര്‍മ്മിച്ചു. 
പാത്രങ്ങളും കുടങ്ങളും പാനീയവഴിപാട്‌ പക 
ര്‍ന്നു വയ്ക്കാനുള്ളതാണ്‌. 











വിളക്കുകാല്‍ 
17അനന്തരം അവന്‍ വിളക്കുകാലുണ്ടാക്കി. 
തനി സ്വര്‍ണ്ണം അടിച്ചു പരത്തി അതിന്‍െറ 
ചുവടും തണ്ടും നിര്‍മ്മിച്ചു. അനന്തരം അവന്‍ 
പൂക്കളും തണ്ടുകളും മൊട്ടുകളും പുഷ്പദള 
ങ്ങളും ഉണ്ടാക്കി. അതെല്ലാം ഒന്നിച്ചു ചേര്‍ത്ത്‌ 


96 


ഒറ്റക്കഷണമാക്കി. 18പിളക്കുകാലിന്‌ ആറു ശാഖ 
കളുണ്ടായിരുന്നു. ഇരു വശങ്ങളിലും മൂന്നു ശാഖ 
കള്‍ വീതം. 19ഓരോ ശാഖയിലും മൂന്നു പുഷ്പ 
ങ്ങള്‍ വീതം ഉണ്ടായിരുന്നു. ബദാംപൂവു 
പോലുള്ള ഈ പുഷ്പങ്ങളോടൊപ്പം മൊട്ടു 
കളും പുടങ്ങളും ഉണ്ടായിരുന്നു. 2വിളക്കുകാ 
ലിനന്‍െറ തണ്ടില്‍ നാലു പൂക്കള്‍ കൂടിയുണ്ടായി 
രുന്നു. അവയും മൊട്ടുകളും പൂടങ്ങളുമുള്ള 
ബദാംപൂക്കള്‍ പോലെയായിരുന്നു. 21തണ്ടി 
ന്‍െറ ഓരോ വശങ്ങളില്‍നിന്നും പുറപ്പെടുന്ന 
മൂന്നു ശാഖകള്‍ വീതം ആകെ ആറു ശാഖകള്‍ 
ഉണ്ടായിരുന്നു. മൊട്ടുകളും പൂടങ്ങളുമുള്ള 
മറ്റൊരു പൂവ്‌, ശാഖകള്‍ വിളക്കുതണ്ടിനോടു 
ചേരുന്നിടത്തിനു തൊട്ടുതാഴെയായി ഉണ്ടാ 
യിരുന്നു. 22വിളക്കുകാലും പൂക്കളും ശാഖകളും 
തങ്കത്തിലൂണ്ടാക്കി ഒറ്റകഷണമായി അടിച്ചു 
ചേര്‍ത്തുവച്ചതായിരുന്നു. 22ഈ വിളക്കുകാലി 
നായി അവന്‍ ഏഴു വിളക്കുകളും നിര്‍മ്മിച്ചു. 
അനന്തരം അവന്‍ കത്രികകളും തട്ടങ്ങളും തനി 
ത്തങ്കത്തില്‍ ഉണ്ടാക്കി. 24വിളക്കുകാലും മറ്റു 
സാധനങ്ങളും ഉണ്ടാക്കുന്നതിന്‌ അവന്‍ എഴുപ 
ത്തഞ്ചു പരണ്ട്‌ തങ്കം ഉപയോഗിച്ചു. 








ഹോമധൂപങ്ങളുടെ യാഗപീഠം 

2അവന്‍ ധൂപയാഗപീഠമൂണ്ടാക്കി. കരുവേല 
കത്തടികൊണ്ടായിരുന്നു അതുണ്ടാക്കിയത്‌. 
യാഗപീഠം സമചതുരത്തിലായിരുന്നു. അതിന്‌ 
ഒരു മുഴം നീളവും ഒരു മുഴം വീതിയും രണ്ടു 
മുഴം ഉയരവും ഉണ്ടായിരുന്നു. യാഗപീഠത്തില്‍ 
നാലു കൊമ്പുകളും ഉണ്ടായിരുന്നു. ഓരോ മൂല 
യിലും ഓരോ കൊമ്പു വീതം. ആ കൊമ്പുകള്‍ 
യാഗപീഠത്തോടു ചേര്‍ത്ത്‌ ഒറ്റക്കഷണമാക്കി 
യിരുന്നു. മകുടവും എല്ലാ വശങ്ങളും കൊമ്പു 
കളും അവന്‍ സ്വര്‍ണ്ണുംകൊണ്ട്‌ പൊതിഞ്ഞു. 
അനന്തരം അവന്‍ യാഗപീഠത്തിനു ചുറ്റും സ്വര്‍ 
ണ്ണപ്പട്ടയും തറച്ചു. 27യാഗപീഠത്തിന്‌ അവന്‍ 
രണ്ടു സ്വര്‍ണ്ണവളയങ്ങളുണ്ടാക്കി. യാഗപീഠ 
ത്തിന്‍െറ ഇരുവശത്തും സ്വര്‍ണ്ണപ്പടയ്ക്കു താഴെ 
യായി വളയങ്ങള്‍ പിടിപ്പിച്ചു. ഈ വളയങ്ങ 
ളാണ്‌ യാഗപീഠം ചുമക്കാന്‍ ഉപയോഗിക്കു 
ന്നത്‌. അവന്‍ കരുവേലകത്തടികൊണ്ട്‌ തണ്ടു 
കളുണ്ടാക്ക്‌ അതിനെ സ്വര്‍ണ്ണം പൊതിഞ്ഞു. 

29അനന്തരം അവന്‍ വിശുദ്ധ അഭിഷേക 
തൈലം ഉണ്ടാക്കി. ശുദ്ധവും സനരരഭ്യം ഉള്ളതു 
മായ ധൂപം അവന്‍ നിര്‍മ്മിച്ചു. സുഗന്ധ 
തൈലം ഉണ്ടാക്കുന്നവനന്‍െറ ചേരുവയനുസ 
രിച്ചാണ്‌ അവനിതെല്ലാം ഉണ്ടാക്കിയത്‌. 











ഹോമയാഗത്തിന്‍െറ യാഗപീഠം 

അനന്തരം ബെസലേല്‍ കരുവേലക 
3 ത്തടികൊണ്ട്‌ യാഗപീഠം ഉണ്ടാക്കി. 
ഹോമയാഗത്തിനുള്ള യാഗപീഠമായിരുന്നു 
അത്‌. സമചതുരത്തിലായിരുന്നു അതുണ്ടാക്കി 
യത്‌. അഞ്ചു മുഴം നീളവും അഞ്ചുമുഴം വീതി 
യും മൂന്നു മുഴം ഉയരവും. 2യാഗപീഠത്തിന്‍െറ 
നാലു മൂലകളിലും അവന്‍ ഓരോ കൊമ്പും 
ഉറപ്പിച്ചു. ഓരോ കൊമ്പും ഓരോ മൂലയില്‍ 
ചേര്‍ത്ത്‌ എല്ലാം ഒറ്റക്കഷണമാക്കി. യാഗപീഠ 
ത്തെ അവന്‍ ഓടു കൊണ്ടുമൂടി. 3അനന്തരം 
യാഗപീഠത്തില്‍ ഉപയോഗിക്കേണ്ട എല്ലാ ഉപ 
കരണങ്ങളും അവന്‍ ഓടു കൊണ്ടുണ്ടാക്കി. കൂട 
ങ്ങളും കോരികളും പാത്രങ്ങളും മുള്‍ക്കരണ്ടി 
കളും താലങ്ങളുമെല്ലാം അവന്‍ ഉണ്ടാക്കി. “അന 
ന്തരം അവന്‍ യാഗപീഠത്തിന്‌ ഓടുകൊണ്ട്‌ 





അഴികളുണ്ടാക്കി. ആ അഴികള്‍ ഒരു വലയുടെ 
രൂപത്തിലായിരുന്നു. യാഗപീഠത്തിനെറ അടി 
യില്‍ പീഠത്തിന്‍െറ താഴെയായി അഴികള്‍ ഉറ 
പ്പിച്ചു. അത്‌ യാഗപീഠത്തിന്‍െറ ചുവട്ടില്‍ 
നിന്നും പകുതിവരെ എത്തിയിരുന്നു. അന 
ന്തരം അവന്‍ ഓട്ടു വളയങ്ങളുണ്ടാക്കി. യാഗ 
പീഠം ചുമക്കുന്നതിനുള്ള തണ്ടുകള്‍ കടത്താ 
നുള്ളതായിരുന്നു അവ. അഴികളുടെ നാലു മൂല 
കളിലുമാണ്‌ അവന്‍ വളയങ്ങള്‍ പിടിപ്പിച്ചത്‌. 
അനന്തരം കരുവേലകത്തടികൊണ്ട്‌ തണ്ടുക 
ളുണ്ടാക്കി. അവന്‍ അതിനെ ഓടു കൊണ്ടു 
പൊതിഞ്ഞു. തണ്ടുകള്‍ അവന്‍ യാഗപീഠം 
ത്തിന്‍റെ വശങ്ങളിലുള്ള വളയങ്ങളിലൂടെ 
കടത്തി. യാഗപീഠം ചുമക്കുന്നതിനുള്ളതായി 
രുന്നു തണ്ടുകള്‍. യാഗപീഠത്തിനെറെ വശങ്ങളു 
ണ്ടാക്കാന്‍ അവന്‍ പലകകള്‍ ഉപയോഗിച്ചു. 
ശൂന്യമായ ഒരു പെട്ടിപോലെ അതു പൊള്ള 
യായിരുന്നു. 

അവര്‍ തൊട്ടിയും അതിന്‍െറ ചുവടും ഓടു 
കൊണ്ടുണ്ടാക്കി. അതിനായി സ്ത്രീകള്‍ 
കൊടുത്ത ഓട്ടുകണ്ണാടികള്‍ അവര്‍ ഉപയോ 
ഗിച്ചു. സമ്മേളനക്കൂടാരത്തിനെറ കവാടത്തില്‍ 
ശുശ്രൂഷയില്‍ സംബന്ധിക്കുവാന്‍ ഒത്തു ചേര്‍ 
ന്നവരായിരുന്നു ഈ സ്ത്രീകള്‍. 











വിശുദ്ധകൂടാരത്തിന്‍െറ മുറ്റം 

അനന്തരം അവന്‍ മുറ്റത്തിനു ചുറ്റുമുള്ള തിര 
ശ്ലീലഭിത്തി ഉണ്ടാക്കി. തെക്കുവശത്ത്‌ അമ്പതു 
വാര നീളമുള്ള തിരശ്ശീലകളാണുണ്ടാക്കിയത്‌. 
നേര്‍ത്ത ലിനന്‍ ഉപയോഗിച്ചാണ്‌ ആ തിരശ്ലീ 
ലകളുണ്ടാക്കിയത്‌. 1തെക്കുവശത്തെ തിരശ്ശീല 
കളെ താങ്ങുവാന്‍ ഇരുപതു കാലുകളുണ്ടായി 
രുന്നു. ഇരുപത്‌ ഓട്ടുചുവടുകളിലായിരുന്നു 
ഈ കാലുകള്‍ ഉറപ്പിച്ചിരുന്നത്‌. കാലുകളിലെ 
കൊളുത്തുകളും തിരശ്ശീലത്തണ്ടുകളും വെള്ളി 
കൊണ്ടുണ്ടാക്കിയതായിരുന്നു. വടക്കുവശത്ത്‌ 
അമ്പതു വാര നീളമുള്ള തിരശ്ശീലഭിത്തിയു 
ണ്ടായിരുന്നു. ഇരുപതു കാലുകളും ഇരുപതു 
ചുവടുകളും ഓടുകൊണ്ടുണ്ടാക്കിയിരുന്നു. 
കാലുകള്‍ക്കുള്ള കൊളുത്തുകള്‍, തിരശ്ശീലത്ത 
ണ്ടുകൾ എന്നിവ വെള്ളികൊണ്ടുണ്ടാക്കിയതാ 
യിരുന്നു. 

മതുറ്റത്തിനെറ പടിഞ്ഞാറുവശത്തെ തിരശ്ശീ 
ലയ്ക്ക്‌ ഇരുപത്തഞ്ചു വാര നീളമായിരുന്നു. 
പത്തുകാലുകളും പത്തു ചുവടുകളും ഉണ്ടായി 
രുന്നു. കാലുകളുടെ കൊളുത്തുകളും തിരശ്ശീല 
ത്തണ്ടും വെള്ളിയിലാണ്‌ നിര്‍മ്മിച്ചിരുന്നത്‌. 

മമൂറ്റത്തിന്‍െറ കിഴക്കുവശം ഇരുപത്തഞ്ചു 
വാര നീളമുള്ളതായിരുന്നു. മൂറ്റത്തേക്കുള്ള 
പ്രവേശനകവാടം ഈ വശത്തായിരുന്നു. 14ആ 
വശത്ത്‌ തിരശ്ശീലഭിത്തിയൂടെ നീളം ഏഴര 
വാരയായിരുന്നു. മൂന്നു കാലുകളും മൂന്നു ചുവ 
ടുകളും ആ വശത്തുണ്ടായിരുന്നു. 1ടകവാട 
ത്തിന്‍റെ മറുവശത്തെ തിരശ്ശീലഭിത്തിക്കും 
ഏഴര വാര നീളം ഉണ്ടായിരുന്നു. ആ വശത്തും 
മുന്നു കാലുകളും മൂന്നു ചുവടുകളും ഉണ്ടായി 
രുന്നു. 1നേര്‍ത്ത ലിനന്‍ കൊണ്ടുണ്ടാക്കിയതാ 
യിരുന്നു മുറ്റത്തിനു ചുറ്റുമുള്ള തിരശ്ശീലകള്‍. 
17ഓടുകൊണ്ടുണ്ടാക്കിയതായിരുന്നു കാലുക 
ളുടെ ചുവടുകള്‍. കൊളുത്തുകളും തിരശ്ശീല 
ത്തണ്ടും വെള്ളികൊണ്ടുണ്ടാക്കിയതായിരുന്നു. 
കാലുകളുടെ മകുടങ്ങള്‍ വെള്ളികൊണ്ടു 
പൊതിഞ്ഞിരുന്നു. മുറ്റത്തെ എല്ലാ കാലുക 














97 


പുറപ്പാട്‌ 38:5-31 


ളിലും 
രുന്നു. 

18നേര്‍ത്ത ലിനനും-ധൂമ്ര-പചുവപ്പു നൂലുകളും 
ഉപയോഗിച്ചായിരുന്നു മുറ്റത്തിന്റെ പ്രവേശ 
നകവാടത്തിന്‍െറ തിരശ്ശീല ഉണ്ടാക്കിയിരുന്നത്‌. 
അതില്‍ പല രൂപങ്ങളും തുന്നിപ്പിടിപ്പിച്ചി 
രുന്നു. തിരശ്ശീലയ്ക്ക്‌ പത്തു വാര നീളവും 
രണ്ടര വാര ഉയരവും ഉണ്ടായിരുന്നു. മുറ്റത്തിനു 
ചുറ്റുമുള്ള തിരശ്ശീലയുടെ അതേ ഉയരമായി 
രുന്നു അതിന്‌. 19നാലു കാലുകളിലും നാല്‍ 
ഓട്ടുചുവടുകളിലും താങ്ങിനിര്‍ത്തിയിരുന്നു 
അവ. കാലുകളിലെ കൊളുത്തുകള്‍ വെള്ളി 
യില്‍ ഉണ്ടാക്കിയവയായിരുന്നു. കാലുകളുടെ 
മകുടങ്ങളും തിരശ്ശീലത്തണ്ടുകളും വെള്ളികൊ 
ണ്ടുണ്ടാക്കിയവയായിരുന്നു. മവിശുദ്ധകൂടാര 
ത്തിന്‍െറ കുറ്റികളും മുറ്റത്തിന്റെ ചുറ്റുമുള്ള 
തിരശ്ശീലകള്‍ക്കുള്ള കുറ്റികളും ഓട്ടു കൊണ്ടു 
ണ്ടാക്കിയവയായിരുന്നു. 

21വിശുദ്ധകൂടാരം, അതായത്‌ കരാറിന്‍െറ 
കൂടാരം ഉണ്ടാക്കാന്‍ ഉപയോഗിച്ച സാധനങ്ങള്‍ 
എന്തൊക്കെയാണെന്ന്‌ എഴുതിവയ്‌ ക്കാന്‍ 
മോശെ ലേവ്യരോടു കല്ലിച്ചു. അഹരോന്‍റെ 
പുത്രനായ ഈഥാമാറിനായിരുന്നു ആ പട്ടിക 
യുണ്ടാക്കേണ്ട ചുമതല. 

22യെഹൂദാവംശത്തില്‍പ്പെട്ട ഹൂരിന്‍െറ പുത്ര 
നായ ഉരിയുടെ പുത്രനായ ബെസലേല്‍ 
മോശെ കല്ലിച്ച എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി. 
മദാനന്‍െറെ വംശത്തില്‍പ്പെട്ട അഹീസാമാ 
ക്കിന്‍െറ പുത്രനായ ഒഹൊലീയാബ്‌ അവനെ 
സഹായിച്ചു. ഒഹൊലീയാബ്‌ സമര്‍ത്ഥനായ 
ഒരു പണിക്കാരനും കലാകാരനുമായിരുന്നു. 
നേര്‍ത്ത ലിനനും നീല-ധൂമ-ചുവപ്ലു നൂലു 
കളും നൂല്‍ക്കുന്നതില്‍ അവന്‍ വിദഗ്ധനായി 
രുന്നു. 

24യഹോവയുടെ വിശുദ്ധസ്ഥലത്തിനു 
വേണ്ടി രണ്ടു ടണ്ണിലധികം സ്വര്‍ണ്ണം നല്‍കിയി 
രുന്നു. (ഓദ്യോഗിക അളവനുസരിച്ചായിരുന്നു 
ഇതു തൂക്കിയിരുന്നത്‌.) 

മ്ജനസംഖ്യാ കണക്കെടുപ്പില്‍ ഉള്‍പ്പെട്ട മുഴു 
വനാളുകളും കൂടി മൂന്നേമുക്കാല്‍ ടണ്‍ വെള്ളി 
സംഭാവന ചെയ്തു. (ഓദ്യോഗിക അളവനു 
സരിച്ചായിരുന്നു ഇതളന്നത്‌.) 2ഇരുപതു 
വയസ്സും അതിനു മേലോട്ടും ഉള്ള പുരുഷന്മാ 
രെല്ലാം എണ്ണത്തില്‍പ്പെട്ടിരുന്നു. ആകെ ഉണ്ടാ 
യിരുന്ന 603,550 പുരുഷന്മാരും ആളൊന്നുക്ക്‌ 
ഒരു ബീക്കാ വെള്ളി എന്ന നിരക്കില്‍ കരം 
കൊടുത്തു. (ഓദ്യോഗിക കണക്കനുസരിച്ച്‌ ഒരു 
ബീക്കാ, അര ശേക്കെലായിരുന്നു.) 7 യഹോവ 
യുടെ വിശുദ്ധസ്ഥലത്തിനും നൂറു ചുവടുക 
ള്‍ക്കും തിരശ്ശീലകള്‍ക്കുമായി അവര്‍ മൂന്നേമു 
ക്കാല്‍ ടണ്‍ വെള്ളി ഉപയോഗിച്ചു. ഓരോ 
ചുവടിനും എഴുപത്തഞ്ചു പരണ്ടു വീതം. 
ബാക്കി അമ്പതു പരണ്ടു വെള്ളിയുപയോ 
ഗിച്ച്‌ കൊളുത്തുകള്‍, തിരശ്ശീലത്തണ്ടുകള്‍, 
തൂണുകളുടെ വെള്ളിമകുടങ്ങള്‍ എന്നിവയു 
ണ്ടാക്കി. 

29ഇരുപത്താറര ടണ്ണിലധികം ഓട്‌ യഹോ 
വയ്ക്കു നല്‍കപ്പെട്ടിരുന്നു. 3%സമ്മേളനക്കൂടാര 
ത്തിന്‍റെ കവാടത്തിലെ ചുവടുണ്ടാക്കാനാ 
യിരുന്നു ആ ഓട്‌ ഉപയോഗിച്ചിരുന്നത്‌. യാഗ 
പീഠവും ഓട്ടഴികളും യാഗപീഠത്തിലേക്കുള്ള 
ഉപകരണങ്ങളും ഉണ്ടാക്കുവാന്‍ ഓട്‌ ഉപയോ 
ഗിച്ചു. 3മുറ്റത്തിനു ചുറ്റുമുള്ള തിരശ്ലീലകളുടെ 
ചുവടുകളും കവാടത്തിലെ തിരശ്ശീലകളുടെ 


വെള്ളിത്തിരശ്ശീലത്തണ്ടുകളുണ്ടായി 























പുറപ്പാട്‌ 39:1-29 


ചുവടുകളും ഉണ്ടാക്കുവാന്‍ ആ ഓട്‌ ഉപയോ 
ഗിച്ചു. വിശുദ്ധകൂടാരത്തിന്‍െറ കുറ്റികളും മുറ്റ 
ത്തിനു ചുറ്റുമുള്ള തിരശ്ശീലകളുടെ കുറ്റികളും 
ആ ഓടുപയോഗിച്ചാണ്‌ നിര്‍മ്മിച്ചത്‌. 


പുരോഹിതരുടെ വിശുദ്ധവസ്ത്രങ്ങള്‍ 


യഹോവയുടെ വിശുദ്ധസ്ഥലത്ത്‌ 
3 പുരോഹിതനായി ശുശ്രൂഷ നടത്തുന്ന 
വര്‍ക്കുധരിക്കാനുള്ള വിശുദ്ധവസ്ത്രങ്ങള്‍ 





പണിക്കാര്‍ നീല-ധൂമ്-ചുവപ്പു നൂലുകള്‍ 
കൊണ്ടുണ്ടാക്കി. യഹോവ മോശെയോടു കല്ലി 


98 


ന്മാരെ കുറിക്കുന്ന പന്ത്രണ്ടു രത്ങങ്ങള്‍ ന്യായ 
വിധിമാര്‍ച്ചട്ടയിലുണ്ടായിരുന്നു. ഓരോ രത്ന 
ത്തിന്മേലും യിസ്രായേലിന്‍റെ പുത്രന്മാരിലൊ 
രാളുടെ പേരു വീതം മുദ്ര ഉണ്ടാക്കുമ്പോലെ 
എഴുതിയിരുന്നു. 

15ന്യായവിധിമാര്‍ച്ചട്ടയ്‌ ക്കുവേണ്ടി പണി 
ക്കാര്‍ രണ്ടു സ്വര്‍ണ്ണച്ചങ്ങലകള്‍ ഉണ്ടാക്കി. 
അവ ഒരു കയറുപോലെ പിരിച്ചു വച്ചിരുന്നു. 
16അവര്‍ രണ്ടു സ്വര്‍ണ്ണവളയങ്ങളുണ്ടാക്കി 
ന്യായവിധിമാര്‍ച്ചട്ടയുടെ വശങ്ങളില്‍ പിടി 
പ്പിച്ചു. ചുമലില്‍ അണിയാന്‍ സ്വര്‍ണ്ണം 








ചൃതനുസരിച്ച്‌ അഹരോനുള്ള വിശുദ്ധവ 
സ്ത്രങ്ങളും അവരുണ്ടാക്കി. 


ഏഫോദ്‌ 

സ്വര്‍ണ്ണനുലും നേര്‍ത്ത ലിനനും നീല-ധൂമ 
-പുവപ്പുനൂലും ഉപയോഗിച്ച്‌ അവര്‍ ഏഫോ 
ദുണ്ടാക്കി. അവര്‍ സ്വര്‍ണ്ണം അടിച്ചുപരത്തി 
കനം കുറഞ്ഞ തകിടുകളുണ്ടാക്കി. അനന്തരം 
ആ തകിടുകള്‍ നീണ്ടനൂലുകളായി മുറിചെടു 
ത്തു. എന്നിട്ടവര്‍ ആ os a നീല- 
ധൂമ്-ചുവപ്പു നൂലുകളുമായി ചേര്‍ത്തു പാകി. 
അത്‌ അതിവിദഗ്ദനായ ഒരു പണിക്കാരനു 
മാത്രം ചെയ്യാന്‍ കഴിയുന്നതായിരുന്നു.) 
4ഏഫോദിനുള്ള തോള്‍പ്പട്ടയും അവര്‍ തയ്ച്ചു 





കൊണ്ടു രണ്ടു വള്ളിക്കെട്ടും അവരുണ്ടാക്കി. 
17ന്യായവിധിമാര്‍ച്ചട്ടയുടെ മൂലകളിലുള്ള വള 
യങ്ങളില്‍ അവര്‍ സ്വര്‍ണ്ണച്ചങ്ങല കൊരുത്തു. 
സ്വര്‍ണ്ണുച്ചങ്ങലകളുടെ മറ്റേ അഗ്രം അവര്‍ 
തോശള്‍പ്പട്ടകളിലെ വള്ളിക്കെട്ടുകളിലും കൊരു 
ത്തു. ഇതു രണ്ടും അവര്‍ ഏഫോദിനന്‍െറ മുന്‍ 
ഭാഗവുമായും കൊരുത്തു. അനന്തരം അവര്‍ 
രണ്ടുസ്വര്‍ണ്ണവളയങ്ങള്‍കൂടിയുണ്ടാക്കി ന്യായ 
വിധിമാര്‍ച്ചട്ടയുടെ മറ്റു രണ്ടു വശങ്ങളിലും 
പിടിപ്പിച്ചു. ഏഫോദിനു തൊട്ടടുത്ത്‌ മാര്‍ച്ച 
ടടയ്ക്കുള്ളിലെ അരികിലാണതു പിടിപ്പിച്ചത്‌. 
2ഏഫോദിനു മുമ്പില്‍ തോള്‍പ്പുട്ടയുടെ താഴെ 
യായി രണ്ടു സ്വര്‍ണ്ണവളയങ്ങള്‍ കൂടി അവര്‍ 
പിടിപ്പിച്ചു. അരപ്പട്ടയുടെ തൊട്ടുമുകളില്‍ നടു 











പിടിപ്പിച്ചു. ഏഫോദിന്‍െറ രണ്ടു വശത്തുമാ 
യാണ്‌ അവര്‍ അതു പിടിപ്പിച്ചത്‌. “ഏഫോ 
ദിന്‍െറ നടുക്കെട്ടായി ഒരു അരപ്പട്ടയും അവര്‍ 





ക്കെട്ടിനോടു ചേര്‍ന്നാണവ. 21അനന്തരം അവര്‍ 
ഒരു നീലനാട ഉപയോഗിച്ച്‌ ന്യായവിധിമാര്‍ 
ചുട്ടയിലെ വളയങ്ങളെ ഏഫോദിന്‍െറ വളയ 





നെയ്തെടുത്തു. ഏഫോദിനുണ്ടാക്കിയതുപോ 
ലെതന്നെ സ്വര്‍ണ്ണനൂലും നേര്‍ത്ത ലിനനും 
നീല-ധൂമ്ര- പുവപ്പുനൂലുകളും കൊണ്ടാണവര്‍ 
ഇതുണ്ടാക്കിയത്‌. യഹോവ മോശെയോടു 
കല്പിച്ചതും അങ്ങനെയായിരുന്നു. 

ഏഫോദിനുള്ള ഗോമേദകക്കല്ലുകള്‍ പണി 
ക്കാര്‍ സ്വര്‍ണ്ണവള്ളിക്കെട്ടുകളില്‍ പിടിപ്പിച്ചു. 
യിസ്രായേലിന്‍റെ പുത്രന്മാരുടെ പേരുകള്‍ 
അവര്‍ ആ കല്ലുകളില്‍ എഴുതിവച്ചു. "അന 
ന്തരം അവര്‍ ഈ കല്ലുകള്‍ ഏഫോദിന്‍െറ 
തോശള്‍പ്പട്ടകളില്‍ പിടിപ്പിച്ചു. യിസ്രായേല്‍ജന 
തയെപ്പറ്റി ദൈവത്തെ ഓര്‍മ്മിപ്പിക്കാനുള്ള 
തായിരുന്നു ആ രത്നങ്ങള്‍. അത്‌ യഹോവ 
മോശെയോടു കല്ലിച്ചതുപോലെതന്നെയായി 
രൂന്നു. 











ന്യായവിധിമാര്‍ച്ചട്ട 
അനന്തരം അവര്‍ സ്യായവിധിമാര്‍ച്ചട്ട 
ഉണ്ടാക്കി. ഏഫോദിനന്‍്റേതുപോലെ വിദഗ്ധ 





കരവിരുതാവശ്യമുള്ള പണിയായിരുന്നു അത്‌. 
സ്വര്‍ണ്ണനൂലുകളും നേര്‍ത്ത ലിനനും നീല- 
ധൂമ്- ചുവപ്പുനൂലും ഉപയോഗിച്ചാണത്‌ ഉണ്ടാ 
ക്കിയത്‌. 9ന്യായവിധിമാര്‍ച്ചട്ട പകൂതിമടക്കി 
ഒരു സമചതുര കീശയുമുണ്ടാക്കി. അതിന്‌ ഒമ്പ 
തിഞ്ചു നീളവും ഒമ്പതിഞ്ചു വീതിയുമുണ്ടാ 
യിരുന്നു. 11അനന്തരം പണിക്കാര്‍ മനോഹര 
മായ നാലു നിര രത്നങ്ങള്‍ ന്യായവിധിമാര്‍ 
ചടുയില്‍ പതിച്ചു. ആദ്യനിരയില്‍ താമ്രമണി, 
പുഷ്യരാഗം, മാണിക്യം എന്നിവയായിരുന്നു. 
11രണ്ടാം നിരയില്‍ മരതകം, ഇന്ദ്രനീലം, വജ്രം 
എന്നിവയും. 12തൂന്നാംനിരയില്‍ ഇളംപച്ച രത്നം, 
വൈഡൂര്യം, സുഗന്ധിക്കല്പ്‌ എന്നിവയും 
13നാലാം നിരയില്‍ പച്ചക്കല്പ്‌, ഗോമേദകം, 
സൂര്യകാന്തക്കല്പ്‌ എന്നിവയുമായിരുന്നു. അവ 
യെല്ലാം സ്വര്‍ണ്ണവള്ളിക്കെട്ടുകളിലായിരുന്നു 
ഉറപ്പിച്ചിരുന്നത്‌. 4യിനസ്രായേലിന്‍െറെ പുത്ര 











ങ്ങളുമായി ബന്ധിച്ചു. അങ്ങനെ ന്യായവിധി 
മാര്‍ച്ചട്ട അരപ്പട്ടയോടു വളരെ ചേര്‍ന്നിരിക്കു 
കയും ഏഫോദിനു നേര്‍ക്ക്‌ മുറുകിയിരിക്കു 
കയും ചെയ്യും. അവര്‍ ഇങ്ങനെ ചെയ്തതെല്ലാം 
യഹോവ മോശെയ്ക്കു നല്‍കിയ കല്പനയനുസ 
രിച്ചായിരുന്നു. 





പുരോഹിതര്‍ക്കുള്ള മറ്റു വസ്ത്രങ്ങള്‍ 

22അനന്തരം അവര്‍ ഏഫോദിനന്‍െറ മേലങ്കി 
യൂണ്ടാക്കി. നീലത്തുണിയില്‍ നിന്നാണവര്‍ 
ഇതുണ്ടാക്കിയത്‌. ഒരു വിദഗ്ധതൊഴിലാളി 
യാണ്‌ അതുണ്ടാക്കിയത്‌. 23അവര്‍ മേലങ്കിയുടെ 
നടുവില്‍ ഒരു ദ്വാരമിടുകയും ആ ദ്വാരത്തിനു 
ചുറ്റും ഒരു തുണിക്കഷണം തുന്നിപ്പിടിപ്പിക്കു 
കയും ചെയ്തു. മേലങ്കി കീറാതിരിക്കാനായി 
രുന്നു അത്‌. 

24അനന്തരം അവര്‍ നേര്‍ത്തലിനനും നീല- 
ധൂമ്ര-പുവപ്പുനൂലും ഉപയോഗിച്ച്‌ അങ്കിയുടെ 
താഴത്തെ വക്കില്‍ മാതളപ്പഴങ്ങള്‍ തുന്നിച്ചേര്‍ 
ത്തു. 25അനന്തരം തങ്കംകൊണ്ടുള്ള മണികളും 
അവരുണ്ടാക്കി, ആ മണികള്‍ അങ്കിയുടെ താഴ 
ത്തെ അരികില്‍ മാതളപ്പഴങ്ങള്‍ക്കിടയിലായി 
തൂക്കി. 26അങ്കിയുടെ താഴത്തെ അരികില്‍ ചുറ്റി 
ലുമായി സ്വര്‍ണ്ണമണികളും മാതളപ്പഴങ്ങളും 
ഇടകലര്‍ന്നു കിടന്നു. ഓരോ മാതളപ്പഴത്തിനും 
ശേഷം ഓരോ മണിയുണ്ടായിരുന്നു. അത്‌ 
യഹോവ മോശെയോടു കല്വിച്ചതിന്‍പ്ര കാരം 
പുരോഹിതനു ശുശ്രൂഷാവേളയില്‍ ധരിക്കാ 
നുള്ള അങ്കിയായിരുന്നു. 

2 അഹരോനും പുൂത്രന്മാര്‍ക്കുമുള്ള വസ്ത്ര 
ങ്ങളും വിദഗ്ധരായ പണിക്കാരാണുണ്ടാക്കി 
യത്‌. നേര്‍ത്ത ലിനന്‍കൊണ്ടാണ്‌ ഈ കുപ്പാ 
യങ്ങള്‍ നെയ്തത്‌. അവര്‍ നേര്‍ത്ത ലിന 
നില്‍നിന്നും ഒരു തലപ്പാവും ഉണ്ടാക്കി. തലേ 
ക്കെട്ടുകളും അടിവസ്ത്രങ്ങളും ഉണ്ടാക്കുവാനും 
അവര്‍ നേര്‍ത്ത ലിനന്‍ ഉപയോഗിച്ചു. 22അന 





ന്തരം നേര്‍ത്ത ലിനനും നീല-ധൂമ്മ-ചുവപ്പു 
നൂലും ഉപയോഗിച്ച്‌ അവര്‍ അരപ്പട്ടയുണ്ടാക്കി. 
അരപ്പട്ടയില്‍ പല രൂപങ്ങളും തുന്നിപ്പിടി 
പ്പിച്ചു. യഹോവ മോശെയോടു കല്വിച്ചതനു 
സരിച്ചായിരുന്നു അത്‌. 

30അനന്തരം അവര്‍ വിശുദ്ധകിരീടത്തിനുള്ള 
നെറ്റിലും ഉണ്ടാക്കി. തങ്കം കൊണ്ടാണവര്‍ അതു 
ണ്ടാക്കിയത്‌. അവര്‍ അതിന്മേല്‍ ഈ വാക്കുകള്‍ 
എഴുതിപ്പിടിപ്പിച്ചു, “യഹോവയ്ക്കു വിശുദ്ധം.” 
31നെറ്റിപ്പട്ടത്തെ അവര്‍ ഒരു നീലനാടയോടു 
ബന്ധിച്ചു. അനന്തരം അവര്‍ നീലനാടയെ 
തലപ്പാവിനു ചുറ്റും കെട്ടി. യഹോവ മോശെ 
യോടു കല്ലിച്ചതനുസരിച്ചായിരുന്നു അത്‌. 











മോശെ വിശുദ്ധകൂടാരം പരിശോധിക്കുന്നു 

32അങ്ങനെ വിശുദ്ധകൂടാരത്തിന്‍െറ, അതാ 
യത്‌ സമ്മേളനക്കൂടാരത്തിന്‍െറ, മുഴുവന്‍ പണി 
യും പൂര്‍ത്തിയായി. യഹോവ മോശെയോടു 
കല്ലിച്ചതിന്‍പ്രകാരമാണ്‌ യിസ്ധരായേലുകാര്‍ 
ജോലി പൂര്‍ത്തിയാക്കിയത്‌. 33അനന്തരം അവര്‍ 
മോശെയ്ക്ക്‌ വിശുദ്ധകൂടാരം കാണിച്ചു കൊടു 
ത്തു. അവര്‍ അവനെ കൂടാരവും അതിലുള്ള 
സാധനങ്ങളും കാണിച്ചു. വളയങ്ങളും ചട്ടങ്ങ 
ളും പട്ടകളും കാലുകളും ചുവടുകളും എല്ലാം 
അവര്‍ അവനു കാണിച്ചു കൊടുത്തു. 3ഈറ 
യ്ക്കിട്ട ആട്ടിന്‍തോലുകൊണ്ടുണ്ടാക്കിയ മൂടി 
ക്കൂടാരം അവര്‍ അവന്‍ കാണിച്ചു കൊടുത്തു. 
നേര്‍ത്ത തോലുകൊണ്ടുണ്ടാക്കിയ മൂടിക്കൂടാര 
വും അവര്‍ അവനെ കാണിച്ചു. അതിവിശുദ്ധ 
സ്ഥലത്തെ കവാടം മൂടുന്ന തിരശ്ശീലയും അവര്‍ 
അവനെ കാണിച്ചു. 

അവര്‍ മോശെയെ സാക്ഷ്യപെട്ടകം കാണി 
ച്ചു. പെട്ടകത്തെ താങ്ങിനിര്‍ത്തുന്ന കാലുകളും 
പെട്ടകത്തിന്‍െറ മൂടിയും അവര്‍ മോശെയെ 
കാണിച്ചു. 3മേശയും അതിന്നേലിരിക്കുന്ന 
എല്ലാ സാധനങ്ങളും ദൈവത്തിന്‌ അര്‍പ്പി 
ക്കുന്ന വിശിഷ്ടഅപ്പവും അവര്‍ മോശെയെ 
കാണിച്ചു. 37തങ്കം കൊണ്ടുണ്ടാക്കിയ വിളക്കു 
കാലും വിളക്കുകളും അവര്‍ കാണിച്ചു. വിള 
ക്കില്‍ ഉപയോഗിക്കുന്ന എണ്ണയും മറ്റെല്ലാ 
സാധനങ്ങളും അവര്‍ കാണിച്ചുകൊടുത്തു. 
ഭസ്വര്‍ണ്ണയാഗപീഠം, അഭിഷേകതൈലം, സുഗ 
ന്ധധൂപം, കൂടാരക്കവാടത്തിലെ തിരശ്ശീല 
എന്നിവയെല്ലാം അവര്‍ മോശെയെ കാണിച്ചു. 
ഓാട്ടുയാഗപീഠവും ഓട്ടുമറയും അവര്‍ കാണി 
ച്ചു. യാഗപീഠം താങ്ങുന്ന കാലുകളും കാണി 
ച്ചു. യാഗപീഠത്തിലെ സാധനങ്ങളും അവര്‍ 
അവനെ കാണിച്ചു. തൊട്ടിയും അതിനടിയിലു 
ള്ള ചുവടും അവര്‍ അവനെ കാണിച്ചു. 

4കാലുകളോടും ചുവടുകളോടും കൂടി മുറ്റ 
ത്തിന്‍െറ ചുറ്റുമുണ്ടായിരുന്ന തിരശ്ശീലകള്‍ 
അവര്‍ അവനു കാണിച്ചുകൊടുത്തു. മുറ്റ 
ത്തിന്‍െറ പ്രവേശനകവാടം മറച്ചിരുന്ന തിരശ്ശീ 
ലയും അവര്‍ കാണിച്ചു. കയറുകളും കൂടാര 
ക്കുറ്റികളും അവര്‍ കാണിച്ചു. വിശുദ്ധകൂടാ 
രത്തില്‍, അതായത്‌, സമ്മേളനക്കൂടാരത്തില്‍ 
ഉണ്ടായിരുന്നതെല്ലാം അവരവനെ കാണിച്ചു. 

4വിശുദ്ധസ്ഥലത്തു ശുശ്രൂഷിക്കുമ്പോള്‍ 
പുരോഹിതര്‍ക്കു ധരിക്കാനുള്ള വിശുദ്ധ വസ്ത്ര 
ങ്ങളും അവര്‍ കാണിച്ചുകൊടുത്തു. പുരോഹി 
തനായ അഹരോനും പുത്രന്മാര്‍ക്കുമുള്ള വസ്ത്ര 
ങ്ങളും അവനെ കാണിച്ചു. അവര്‍ പുരോഹി 
തസ്ഥാനത്തായിരിക്കുമ്പോള്‍ ധരിക്കാനുള്ള 
വസ്ത്രങ്ങളാണവ. 





























99 


പുറപ്പാട്‌ 39:30-40:17 


യഹോവ മോശെയോടു കല്ലിച്ചതുപോലെ 
തന്നെയാണ്‌ യിസ്രായേല്‍ജനത ഈ ജോലി 
കള്‍ മുഴുവന്‍ ചെയ്തത്‌. 44മോശെ എല്ലാ പണി 
കളും സൂക്ഷ്മമായി പരിശോധിച്ചു. യഹോവ 
യുടെ കല്ലനയനുസരിച്ചുതന്നെയാണ്‌ എല്ലാം 
ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്‌ അവന്‍ കണ്ടു. അതി 
നാല്‍ മോശെ അവരെ അനുഗ്രഹിച്ചു. 





മോശെ വിശുദ്ധകൂടാരം സ്ഥാപിക്കുന്നു 
അനന്തരം യഹോവ മോശെയോടു പറ 

4 ഞ്ഞു, 2“ആദ്യമാസത്തിലെ ഒന്നാം തീയ 
തിതന്നെ വിശുദ്ധകൂടാരം അഥവാ സമ്മേളന 
ക്കൂടാരം സ്ഥാപിക്കുക. 3സാക്ഷ്യപെട്ടകം വിശു 
ദ്ധകൂടാരത്തില്‍ വയ്ക്കുക. പെടുകത്തെ തിര 
ശ്ലീലകൊണ്ട്‌ മൂടുക. “അനന്തരം മേശ കൊണ്ടു 
വരിക. മേശപ്പുറത്തു വയ്ക്കേണ്ട സാധനങ്ങള്‍ 
അതിന്മേല്‍ വയ്ക്കുക. വിളക്കുകാലും കൂടാര 
ത്തില്‍ വയ്ക്കുക. വിളക്കുകള്‍ വിളക്കുകാലില്‍ 
യഥാസ്ഥാനങ്ങളില്‍ വയ്ക്കുക. ഭധൂപബലി 
ക്കുള്ള സ്വര്‍ണ്ണയാഗപീഠം കൂടാരത്തില്‍ വയ്‌ 
ക്കുക. സാക്ഷ്യപെട്ുകത്തിനു മുമ്പില്‍ യാഗ 
പീഠം വയ്ക്കുക. അനന്തരം വിശുദ്ധകൂടാര 
ത്തിന്‍െറ കവാടത്തില്‍ തിരശ്ശീലയിടുക. 

“ഹോമയാഗത്തിന്‍െറ യാഗപീഠം വിശുദ്ധ 
കൂടാരം അഥവാ സമ്മേളനക്കുടാരത്തിനെറ 
കവാടത്തില്‍ വയ്ക്കുക. 7സമ്മേളനക്കൂടാര 
ത്തിനും യാഗപീഠത്തിനുമിടയില്‍ തൊട്ടിവ 
യ്ക്കുക. തൊട്ടിയില്‍ വെള്ളം നിറയ്ക്കുക. 8മുറ്റ 
ത്തിനു ചുറ്റും തിരശ്ശീലഭിത്തി സ്ഥാപിക്കുക. 
അനന്തരം മുറ്റത്തേക്കുള്ള കവാടത്തില്‍ തിരശ്ശീ 
ലയിടുക. 
9“അനന്തരം അഭിഷേകതൈലം എടുത്ത്‌ 
വിശുദ്ധകൂടാരവും അതിലുള്ള വസ്തുക്കളും 
അഭിഷേകം ചെയ്യുക. അപ്പോള്‍ അവയെല്ലാം 
ശുദ്ധമാകും. ഹോമയാഗപീഠവും അതിലുള്ള 
വസ്തുക്കളും അഭിഷേകം ചെയ്തു ശുദ്ധീകരി 
ക്കുക. 10ഹോമയാഗപീഠവും അഭിഷേകം ചെ 
യുക. യാഗപീഠത്തിലുള്ള എല്ലാ വസ്തുക്കളി 
ന്മേലും അഭിഷേകം നടത്തുക. അങ്ങനെ നീ 
യാഗപീഠം വിശുദ്ധമാക്കുക. അത്‌ അതിവിശു 
ദ്ധമായിത്തീരും. 11അനന്തരം തൊട്ടികളും അതി 
ന്‍െറ ചുവടും അഭിഷേകം ചെയ്ത്‌ വിശുദ്ധമാ 
ക്കുക. 

12“അഹരോനെയും അവന്‍െറ പുത്രന്മാരെ 
യും വിശുദ്ധകൂടാരത്തിനന്‍െറ കവാടത്തിലേക്കു 
കൊണ്ടുവരിക. അവരെ വെള്ളത്തില്‍ കുളിപ്പി 
ക്കുക. 13അനന്തരം അഹരോനെ വിശുദ്ധവസ്ത്ര 
ങ്ങള്‍ അണിയിക്കുക. എന്നിട്ട്‌ അഭിഷേക 
തൈലം തളിച്ച്‌ ശുദ്ധമാക്കുക. അപ്പോള്‍ അവന്‍ 
ഒരു പുരോഹിതനായിത്തീരും. 4അനന്തരം 
അവന്‍െറ പുത്രന്മാരെ വസ്ത്രങ്ങളണിയിക്കുക. 
അവരുടെ പിതാവിനെ അഭിഷേകം ചെയ്ത 
തുപോലെതന്നെ അവരെയും അഭിഷേകം 
ചെയ്യണം. അനന്തരം അവര്‍ക്കും പുരോഹി 
തരായി ശുശ്രൂഷ നടത്താം. നിങ്ങള്‍ അവരെ 
അഭിഷേകം ചെയ്തു കഴിയുന്പോള്‍ അവര്‍ 
പുരോഹിതന്മാരായിത്തീരും. വരുംകാലങ്ങളില്‍ 
മുഴുവന്‍ ആ വംശക്കാര്‍ പുരോഹിതരായിരി 
ക്കും.” 

16 മോശെ യഹോവയെ അനുസരിച്ചു. 
യഹോവ കല്ലിച്ചതെല്ലാം അവന്‍ ചെയ്തു. 

17അങ്ങനെ ശരിയായ സമയത്തുതന്നെ 
വിശുദ്ധകൂടാരത്തിനെറെ സ്ഥാപനം നടന്നു. 














പുറപ്പാട്‌ 40:18-38 


അവര്‍ ഈജിപ്തുവിട്ടതിന്‍െറ രണ്ടാം വര്‍ഷ 
ത്തില്‍ ആദ്യമാസം ഒന്നാം തീയതിയായിരുന്നു 
അത്‌. യഹോവ പറഞ്ഞതുപോലെ മോശെ 
കൂടാരം സ്ഥാപിച്ചു. ആദ്യം അവന്‍ ചുവടുക 
ളിട്ടു. അനന്തരം അവന്‍ ചുവടുകളില്‍ ചട്ടം 
ഇട്ടു. അനന്തരം അവന്‍ അഴികളും കാലുകളും 
ഉറപ്പിച്ചു. 9അതിനുശേഷം മോശെ വിശുദ്ധ 
കൂടാരത്തിന്മേല്‍ പുറമേയുള്ള കൂടാരം ഇട്ടു. 
അനന്തരം അവന്‍ അതിനുംമേലുള്ള മൂടി ഇട്ടു. 
യഹോവയുടെ കല്ലനയനുസരിച്ചാണവന്‍ 
ഇതൊക്കെ ചെയ്തത്‌. 

20അനന്തരം മോശെ കരാര്‍ എടുത്ത്‌ വിശുദ്ധ 
പെട്ടകത്തില്‍ വച്ചു. പെട്ടകത്തിന്മേല്‍ കാലു 
കള്‍വച്ചു. പിന്നെ പെട്ടകത്തിന്മേല്‍ അടപ്പും 
വച്ചു. തുടര്‍ന്ന്‌ മോശെ വിശുദ്ധപെട്ടകം 
വിശുദ്ധകൂടാരത്തില്‍ വച്ചു. തിരശ്ശീല യഥാ 
സ്ഥാനത്തു തൂക്കിയിട്ട അതിനെ സംരക്ഷിച്ചു. 
അങ്ങനെ യഹോവ അവനോടു കല്ലിച്ചതനു 
സരിച്ച്‌ അവന്‍ സാക്ഷ്യപെട്ടകത്തെ തിരശ്ശീല 
യ്ക്കു പിന്നില്‍വച്ച്‌ സംരക്ഷിച്ചു. 22പിന്നെ 
മോശെ സമ്മേളനക്കൂടാരത്തില്‍ മേശ കൊണ്ടു 
വന്നു വച്ചു. വിശുദ്ധകൂടാരത്തിനെറെ വടക്കു 
വശത്താണ്‌ അവന്‍ അതു വച്ചത്‌. തിരശ്ശീ 
ലയ്ക്കു മുമ്പിലാണവന്‍ അതിനെ വച്ചത്‌. 
മ്പിന്നീട അവന്‍ അപ്പം യഹോവയുടെ 
മുമ്പില്‍ മേശയില്‍ വച്ചു. യഹോവയുടെ കല്പന 
യനുസരിച്ചായിരുന്നു അവന്‍ അതു ചെയ്തത്‌. 
24അനന്തരം മോശെ വിളക്കുകാലെടുത്ത്‌ 
സമ്മേളനക്കൂടാരത്തില്‍വച്ചു. മേശയ്ക്കു നേര്‍ 
ക്കായി കൂടാരത്തിന്‍െറ തെക്കുവശത്താണ്‌ 
അവന്‍ വിളക്കുകാല്‍ വച്ചത്‌. പിന്നെ, മോശെ 
യഹോവയ്ക്കു മുമ്പില്‍ വിളക്കുകാലിന്മേല്‍ 
വിളക്കുകള്‍ വച്ചു. യഹോവ അവനു നല്‍കിയ 
കല്പനയനുസരിച്ചായിരുന്നു അത്‌. 

2അനന്തരം മോശെ സ്വര്‍ണ്ണയാഗപീഠം 
സമ്മേളനക്കൂടാരത്തില്‍ വച്ചു. തിരശ്ശീലയ്ക്കു 
മുമ്പിലാണ്‌ യാഗപീഠത്തില്‍ അവനത്‌ വച്ചത്‌. 
27എന്നിട്ട്‌ അവന്‍ യാഗപീഠത്തില്‍ സരരഭ്യ 
മുള്ള ധൂപങ്ങള്‍ കത്തിച്ചു. യഹോവയുടെ 
കല്ലനയനുസരിച്ചായിരുന്നു അത്‌. 28എന്നിട്ട്‌ 
മോശെ വിശുദ്ധകൂടാരത്തിനെറെ കവാടത്തില്‍ 
തിരശ്ശീലയിട്ടു. 

29വിശുദ്ധകൂടാരത്തിനെറെ കവാടത്തിങ്കല്‍, 
അതായത്‌ സമ്മേളനക്കൂടാരത്തില്‍ മോശെ 
ഹോമ യാഗപീഠം സ്ഥാപിച്ചു. പിന്നെ അവന്‍ 


























100 


അതിന്മേല്‍ ഹോമയാഗം അര്‍പ്പിച്ചു. യഹോ 
വയ്ക്ക്‌ ധാന്യബലിയും അവന്‍ അര്‍പ്പിച്ചു. 
അതും യഹോവയുടെ കല്വനയനുസരിച്ചാ 
യിരുന്നു. 

അനന്തരം മോശെ, തൊട്ടിയെടുത്ത്‌ യാഗ 
പീഠത്തിനും സമ്മേളനക്കൂടാരത്തിനൂമിടയില്‍ 
വച്ചു. തൊട്ടിയില്‍ അയാള്‍ കഴുകാനുള്ള 
വെള്ളം എടുത്തുവച്ചു. 31മോശെയും അഹ 
രോനും അഹരോന്‍റെറ പുത്രന്മാരും ആ തൊട്ടി 
യില്‍ നിന്നാണ്‌ കൈകാലുകള്‍ കഴുകാനുള്ള 
വെള്ളമെടുത്തത്‌. 32സമ്മേളനക്കൂടാരത്തില്‍ 
പ്രവേശിച്ചപ്പോഴൊക്കെ അവര്‍ സ്വയം കഴുകി 
വൃത്തിയാക്കിയിരുന്നു. യാഗപീധഠത്തിനടു 
ത്തേക്കു പോയപ്പോഴും അവര്‍ കഴുകിയിരുന്നു. 
അതും യഹോവയുടെ കല്വനയനുസരിച്ചാ 
യിരുന്നു. 

33അനന്തരം മോശെ, വിശുദ്ധകൂടാരത്തിനു 
ചുറ്റുമുള്ള മുറ്റത്തിന്‌ ചുറ്റും തിരശ്ശീലകള്‍ 
തൂക്കി. മുറ്റത്ത്‌ അവന്‍ യാഗപീഠം വച്ചു. മുറ്റ 
ത്തിന്‍റെ കവാടത്തിലും തിരശ്ശീല തൂക്കി. 
അങ്ങനെ യഹോവ നിര്‍ദ്ദേശിച്ച ജോലിക 
ളൊക്കെ മോശെ പൂര്‍ത്തിയാക്കി. 





യഹോവയുടെ മഹത്വം 

34അനന്തരം സമ്മേളനക്കൂടാരത്തെ ഒരു മേഘം 
വന്നു മൂടുകയും വിശുദ്ധകൂടാരത്തില്‍ യഹോ 
വയുടെ മഹത്വം വന്നു നിറയുകയും ചെയ്തു. 
മേഘം വന്നു മൂടുകയും യഹോവയുടെ 
മഹത്വം അതില്‍ നിറയുകയും ചെയ്തിരുന്നതി 
നാല്‍ മോശെയ്ക്കു സമ്മേളനക്കൂടാരത്തിലേക്കു 
കടക്കുവാന്‍ കഴിഞ്ഞിരുന്നില്ല. 

36ആ മേഘമാണ്‌ ജനങ്ങള്‍ക്ക്‌ യാത്ര തുടങ്ങാ 
നുള്ള സൂചന നല്‍കിയിരുന്നത്‌. മേഘം വിശു 
ദ്ധകൂടാരത്തില്‍നിന്നുയര്‍ന്നപ്പോള്‍ യിസ്രായേ 
ല്‍ജനതയ്ക്കു പുറപ്പെടാനുള്ള സമയമായി. 
പക്ഷേ മേഘം കൂടാരത്തില്‍ തങ്ങിയിരുന്ന 
പ്പോള്‍ ജനങ്ങള്‍ അനങ്ങുകപോലുമുണ്ടായില്ല. 
മേഘം ഉയരുംവരെ അവര്‍ അവിടവിടെ തങ്ങി. 
38അങ്ങനെ യഹോവയുടെ മേഘം പകല്‍ മുഴു 
വന്‍ വിശുദ്ധകൂടാരത്തിനു മുകളില്‍ തങ്ങി. 
രാത്രിയില്‍ മേഘത്തില്‍ ഒരു അഗ്നിയുണ്ടായി. 
അങ്ങനെ യിസ്രായേൽജനങ്ങള്‍ യാത്ര ചെയ്യു 
മ്പോള്‍ ആ മേഘം അവര്‍ക്കു കാണാമാ 
യിരുന്നു. 











101 


ലേവ്യര്‍ 


ബലികളും വഴിപാടുകളും 

യഹോവയായ ദൈവം മോശെയെ വിളിച്ച്‌ 

സമ്മേളനക്കൂടാരത്തില്‍ നിന്നുകൊണ്ട്‌ അവ 
നോടു സംസാരിച്ചു. യഹോവ പറഞ്ഞു, 
മ“യിസ്രായേല്‍ജനതയോട്‌ ഇങ്ങനെ പറയുക: 
നിങ്ങളിലാരെങ്കിലും യഹോവയ്ക്കു ഒരു വഴി 
പാടു കൊണ്ടുവരുമ്പോള്‍ അതു നിങ്ങളുടെ 
വളര്‍ത്തുമൃഗങ്ങളിലൊന്നായിരിക്കണം- ഒരു 
പശുവോ ചെമ്മരിയാടോ കോലാടോ ആയി 
ക്കൊള്ളട്ടെ. 

3“ഒരാള്‍ തന്‍െറ കന്നുകാലികളില്‍ ഒന്നിനെ 
ഹോമയാഗമായര്‍പ്പിക്കുകയാണെങ്കില്‍ ആ 
ബലിമൃഗം യാതൊരു കുറവുമില്ലാത്ത ഒരു കാള 
യായിരിക്കണം. അയാള്‍ ആ മൃഗത്തെ സമ്മേ 
ഒനക്കൂടാരത്തിന്‍റെറ വാതില്‍ക്കുലേക്കു കൊണ്ടു 
വരണം. അപ്പോള്‍ യഹോവ ആ വഴിപാട്‌ 
സ്വീകരിച്ചുകൊള്ളും. മൃഗത്തെ കൊല്ലുമ്പോള്‍ 
അയാള്‍ തന്‍െറ കൈ അതിന്‍െറ തലയില്‍ 
വച്ചിരിക്കണം. ആ വ്യക്തിയെ ശുദ്ധനാക്കുന്ന 
തിനുള്ള പ്രതിഫലമായാണ്‌ യഹോവ ആ 
ഹോമയാഗം സ്വീകരിക്കുന്നത്‌. 

യഹോവയുടെ മുമ്പില്‍വച്ചു തന്നെ 
അയാള്‍ കാളക്കുട്ടിയെ കൊല്ലണം. അനന്തരം 
പുരോഹിതന്മാരായ അഹരോന്‍റെ പുത്രന്മാര്‍ 
അതിന്‍െറ രക്തം സമ്മേളനക്കൂടാരത്തിനെറ 
കവാടത്തിനടുത്തുള്ള യാഗപീഠത്തിലേക്കു 





ക്കണം. 43മൃഗത്തിന്‍െറ കാലുകളും ആന്തരഭാഗ 
ങ്ങളും പുരോഹിതന്‍ വെള്ളം ഉപയോഗിച്ചു 
കഴുകണം. അനന്തരം പുരോഹിതന്‍ മൃഗത്തി 
നെറ എല്ലാ ഭാഗങ്ങളും ബലിയര്‍പ്പിക്കണം. 
മൃഗത്തെ അവന്‍ യാഗപീഠത്തില്‍വച്ചു ഹോമി 
ക്കണം. അഗ്നിയിലൂടെ നല്‍കുന്ന ഒരു ഹോമ 
യാഗമാണത്‌. അതിന്‍െറ ഗന്ധം ദൈവത്തെ 
പ്രസാദിപ്പിക്കും. 

14“ഒരാള്‍ ഒരു പക്ഷിയെ ഹോമയാഗമായി 
യഹോവയ്ക്കു നല്‍കുന്നുവെങ്കില്‍ ആ പക്ഷി 
ഒരു ചെങ്ങാലിയോ ഒരു പ്രാവി൯കുഞ്ഞോ 
ആയിരിക്കണം. 1പുരോഹിതന്‍ ആ വഴിപാടു 
വസ്തുവിനെ യാഗപീഠത്തിലേക്കു കൊണ്ടു 
വരണം. അയാള്‍ അതിന്‍െറ തല പറിച്ചെടുത്ത്‌ 
അതിനെ യാഗപീഠത്തില്‍ ഹോമിക്കണം. 
പക്ഷിയുടെ രക്തം യാഗപീഠത്തിനന്‍െറെ വശങ്ങ 
ളിലേക്ക്‌ ഒഴുക്കണം. 1പൂരോഹിതന്‍ പക്ഷി 
യൂടെ അന്നസഞ്ചിയും തൂവലുകളും പറിച്ചെ 
ടുത്ത്‌ യാഗപീഠത്തിനെറ കിഴക്കുവശത്തേക്ക്‌ 
എറിയണം. യാഗപീഠത്തില്‍നിന്നുള്ള ചാരമിടു 
ന്നത്‌ അവിടെയാണ്‌. 17അനന്തരം പുരോഹി 
തന്‍ പക്ഷിയെ ചിറകുകളില്‍ പിടിച്ച്‌ പിളര്‍ക്ക 
ണം. എങ്കിലും അവന്‍ ആ പക്ഷിയെ രണ്ടു 
കഷണമാക്കരുത്‌. യാഗപീഠത്തിലെ തീയില്‍ 
ഇട്ടിരിക്കുന്ന വിറകിന്മേല്‍വച്ച്‌ പുരോഹിതന്‍ 
പക്ഷിയെ ഹോമിക്കണം. അത്‌ അഗ്നിയി 








കൊണ്ടുവരികയും അതു യാഗപീഠത്തിലും 
അതിനു ചുറ്റിലും തളിക്കുകയും വേണം. പൂ 
രോഹിതന്‍ മൃഗത്തിന്‍െറ തോലുരിക്കുകയും 
മൃഗത്തെ കഷണങ്ങളായി മുറിക്കുകയും വേണം. 
പുരോഹിതന്മാരായ അഹരോന്‍െറ പുത്രന്മാര്‍ 
യാഗപീഠത്തില്‍ തീ കൂട്ടുകയും അതിന്മേല്‍ 
വിറക്‌ അടുക്കുകയും വേണം. 8പുരോഹിതന്മാ 
രായ അഹരോന്‍െറ പുത്രന്മാര്‍ മാംസക്കഷണ 
ങ്ങള്‍ (തലയും കൊഴുപ്പും) യാഗപീഠത്തിലെ 
തീയില്‍ അടുക്കിയ വിറകിന്മേല്‍ വയ്ക്കണം. 
പുരോഹിതന്‍ വെള്ളം ഉപയോഗിച്ച്‌ മൃഗ 
ത്തിന്‍റെ കാലുകളും ആന്തരഭാഗങ്ങളും കഴു 
കണം. അനന്തരം മൃഗത്തിന്‍െറെ ഭാഗങ്ങള്‍ മുഴു 
വനും പുരോഹിതന്‍ യാഗപീഠത്തില്‍ ഹോമി 
ക്കണം. ഇതൊരു ഹോമയാഗമാണ്‌, അഗ്നിയി 
ലൂടെയുള്ള ബലി. അതിന്‍െറ ഗന്ധം യഹോ 
വയെ പ്രസാദിപ്പിക്കുന്നു. 

10“ഒരാള്‍ ഒരു ചെമ്മരിയാടിനെയോ കോലാ 
ടിനെയോ ഹോമയാഗമായി അര്‍പ്പിക്കുന്നുവെ 
ങ്കില്‍ ഒരു കുറവുമില്ലാത്ത ആണ്‍്മൃഗമായിരി 
ക്കണം അത്‌. 11യഹോവയ്ക്കുമുമ്പില്‍ യാഗ 
പീഠത്തിന്‍െറ വടക്കുവശത്തുവച്ച്‌ വേണം 
അയാള്‍ മൃഗത്തെ കൊല്ലാന്‍. അനന്തരം പുരോ 
ഹിതന്മാരായ അഹരോനന്‍െറ പുത്രന്മാര്‍ അതി 
നെറ രക്തം യാഗപീഠത്തിലും അതിന്‍െറ ചുറ്റി 
ലും തളിക്കണം. 12അനന്തരം പുരോഹിതന്‍ മൃഗ 
ത്തെ കഷണങ്ങളാക്കണം. പുരോഹിത൯ ആ 
കഷണങ്ങള്‍ (തലയും മേദസ്സും) യാഗപീഠം 
ത്തിലെ തീയിലിട്ടിരിക്കുന്ന വിറകിന്മേല്‍ വയ്‌ 











ലൂടെ നടത്തുന്ന ഹോമയാഗമാണ്‌. അതിന്‍റെ 
ഗന്ധം ദൈവത്തെ പ്രസാദിപ്പിക്കും. 





ധാന്യബലി 

7 “ഒരാള്‍ യഹോവയായ ദൈവത്തിന്‌ ധാന്യ 

ബലി അര്‍പ്പിക്കുന്നുവെങ്കില്‍ അത്‌ ഏറ്റവും 
നേര്‍ത്തമാവ്‌ ആയിരിക്കണം. അയാള്‍ അതി 
ന്മേല്‍ എണ്ണ ഒഴിക്കുകയും കുന്തിരിക്കം; വിതറു 
കയും വേണം. 2അനന്തരം അവന്‍ അത്‌ പുരോ 
ഹിതന്മാരായ അഹരോനന്‍െറ പുത്രന്മാരുടെയ 
ടുത്തേക്കു കൊണ്ടുവരണം. എണ്ണയും കുന്തിരി 
ക്കവുമിട്ട നേര്‍ത്തമാവ്‌ അയാള്‍ ഒരു കൈ 
നിറയെ എടുക്കണം. എന്നിട്ട പുരോഹിതന്‍ 
സ്മാരകമായി ആ മാവ്‌ യാഗപീഠത്തിന്തേലിട്ട 
ഹോമിക്കണം. അഗ്നിയിലൂടെയുള്ള ആ ബലി 
യുടെ ഗന്ധം ദൈവത്തെ പ്രസാദിപ്പിക്കും. 
മിച്ചം വരുന്ന ധാന്യം അഹരോനും പൂത്രന്മാ 
ര്‍ക്കും അവകാശപ്പെട്ടതാണ്‌. അഗ്നിയിലൂടെ 
നടത്തുന്ന ഈ വഴിപാട്‌ യഹോവയ്ക്കു വളരെ 
വിശുദ്ധമാണ്‌. 





മൊരിച്ച ധാന്യബലി 

“ഒരാള്‍ മൊരിച്ച ധാന്യം ബലിയര്‍പ്പിക്കൂ 
മ്പോള്‍ അത്‌ നേര്‍ത്തമാവ്‌ എണ്ണയില്‍ കുഴച്ച്‌ 
പുളിപ്പിക്കാത്ത അപ്പമോ എണ്ണ മേലെഒഴിച്ച 
അടയോ ആയിരിക്കണം. വറചട്ടിയില്‍ മൊരി 
ച്ച ധാന്യബലിയാണ്‌ ഒരുവന്‍ നല്‍കുന്നതെ 
ങ്കില്‍ അതും പുളിച്ചമാവു ചേര്‍ക്കാതെ മാവും 
എണ്ണയും കുഴുച്ചുണ്ടാക്കിയതാവണം. 6നിങ്ങള്‍ 


ലേവ്യര്‍ 2:7-3:17 


അതിനെ കഷണങ്ങളാക്കി അതിന്മേല്‍ എ 
ഒഴിക്കുക. അതൊരു ധാന്ൃബലിയാണ്‌. 7വറ 
ചട്ടിയില്‍ മൊരിച്ച ധാന്യബലിയാണ്‌ നിങ്ങള്‍ 
അര്‍പ്പിക്കുന്നതെങ്കില്‍ അത്‌ നേര്‍ത്തമാവും 
എണ്ണയും ചേര്‍ത്തുള്ളതാവണം. 

“ഈ സാധനങ്ങളെല്ലാം ചേര്‍ത്ത ധാന്യ 
ബലി നിങ്ങള്‍ യഹോവയുടെ മുമ്പില്‍ കൊ 
ണ്ടുവരിക. അത്‌ പുരോഹിതനെ ഏല്ലിക്കു 
കയും അവന്‍ അത്‌ യാഗപീഠത്തില്‍ വയ്ക്കു 
കയും വേണം. 9അനന്തരം പുരോഹിതന്‍ വഴി 
പാടു ധാന്യത്തില്‍നിന്ന്‌ ഒരു ഭാഗം എടുത്ത്‌ 
സ്മാരകബലിയായി യാഗപീഠത്തില്‍ അര്‍പ്പി 
ക്കണം. അഗ്നിയിലൂടെയുള്ള ആ ബലിയുടെ 
ഗന്ധം യഹോവയെ പ്രസാദിപ്പിക്കും. 1മിച്ചം 
വരുന്ന വഴിപാടുധാന്യം അഹരോനും പുത്രന്മാ 
ര്‍ക്കും ഉള്ളതാണ്‌. അഗ്നിയിലൂടെ യഹോവ 
യ്ക്കു നല്‍കുന്ന ഈ ബലി അതിവിശുദ്ധമാ 
കുന്നു. 

1“പുളിമാവുചേര്‍ത്ത ധാന്യബലി ഒരിക്ക 
ലും യഹോവയ്ക്കു സമര്‍പ്പിക്കരുത്‌. നിങ്ങള്‍ 
പുളിമാവോ തേനോ ഹോമയാഗമായി യഹോ 
വയ്ക്കു സമര്‍പ്പിക്കരുത്‌. 1ആദ്യവിളവെടു 
പ്പില്‍നിന്നുള്ള വഴിപാടെന്ന നിലയില്‍, പുളി 
മാവോ തേനോ യഹോവയ്ക്കു സമര്‍പ്പിക്കു 
മ്പോള്‍ സുഗന്ധം മുകളിലേക്കു വരത്തക്ക 
വിധം അവ യാഗപീഠത്തിന്മേല്‍ ഹോമിക്കരുത്‌. 
13നിങ്ങള്‍ കൊണ്ടുവരുന്ന വഴിപാടുധാന്യങ്ങ 
ളിലൊക്കെ ഉപ്പു ചേര്‍ത്തിരിക്കണം. നിങ്ങള്‍ 
നല്‍കുന്ന വഴിപാടുധാന്യത്തില്‍ ദൈവത്തി 
നെറ കരാറിന്‍െറ ഉപ്പു ചേര്‍ക്കുവാന്‍ മറക്കരുത്‌. 
നിങ്ങളുടെ എല്ലാ വഴിപാടിലും ഉപ്പു ചേര്‍ത്തി 
രിക്കണം. 

















ആദ്യവിളവെടുപ്പില്‍നിന്നുള്ള 
ധാന്യബലി 

14*ആദ്യവിളവെടുപ്പിലെ ധാന്ൃയബലി 
നിങ്ങള്‍ യഹോവയ്ക്കു കൊണ്ടുവരുമ്പോള്‍ 
കതിര്‍ അടര്‍ത്തി ധാന്യമണികള്‍ തീയില്‍ വറു 
ത്തെടുത്തിരിക്കണം. ആദ്യവിളവെടുപില്‍നി 
ന്നുള്ള നിങ്ങളുടെ ധാന്യബലിയായിരിക്കുമിത്‌. 
15നിങ്ങളതില്‍ എണ്ണയും കുന്തിരിക്കവും ചേര്‍ 
ക്കണം. അതൊരു ധാന്യബലിയാണ്‌. 1ധോന്യമ 
ണികളും അതിലുള്ള എണ്ണയും കുന്തിരിക്കവും 
പുരോഹിതന്‍ കുറച്ചെടുത്ത്‌ സ്മാരകബലി 
യായി ഹോമിക്കണം. അത്‌ അഗ്നിയിലൂടെ 
യഹോവയ്ക്കുള്ള ബലിയാണ്‌. 











സമാധാനബലികള്‍ 

“ഒരാള്‍ ഒരു വഴിപാട്‌ സമാധാനബലി 

യായി നല്‍കുമ്പോള്‍ ആ മൃഗം ആണോ 
പെണ്ണോ ആയിരിക്കാം. പക്ഷേ യാതൊരു കുറ 
വും മൃഗത്തിനുണ്ടായിരിക്കരുത്‌. 2അയാള്‍ 
മൃഗത്തിന്‍റെ തലയില്‍ കൈവച്ച്‌ സമ്മേളന 
ക്കുടാരത്തിനന്‍െറെ കവാടത്തില്‍വച്ച്‌ അതിനെ 
കൊല്ലണം. അനന്തരം പുരോഹിതന്മാരായ 
അഹരോനന്‍െറ പുത്രന്മാര്‍ രക്തം യാഗപീഠത്തി 
ലും അതിനുചുറ്റും തളിക്കണം. 3അഗ്നിയിലൂ 
ടെ യഹോവയ്ക്കു നല്‍കുന്ന ഒരു ബലിയാണു 
സമാധാനബലി. മൃഗത്തിന്‍റെ ആന്തരികാവയ 
വങ്ങളിലും അതിനു ചുറ്റിലുമുള്ള കൊഴുപ്പ്‌ 
പുരോഹിതന്‍ അര്‍പ്പിക്കണം. “വഴി പാടുകാ 
ര൯ രണ്ടു വൃക്കകളും അവയുടെ പിന്നില്‍ താഴ 
ത്തുള്ള പേശിയുടെ സമീപമുള്ള, അവയെ 
പൊതിയുന്ന കൊഴുപ്പും സമര്‍പ്പിക്കണം. കര 








102 


ളിന്‍െറ കൊഴുപ്പുള്ള ഭാഗവും അയാള്‍ സമര്‍പ്പി 
ക്കണം. വൃക്കകളോടൊപ്പം അയാള്‍ അതു വേര്‍ 
പെടുത്തണം. “അനന്തരം അഹരോന്‍െറ പുത്ര 
ന്മാര്‍ ക യാഗപീഠത്തിന്മേലുള്ള അഗ്നി 
യിലെ വിറകിന്മേല്‍വച്ച്‌ ഹോമിക്കണം. 
അഗ്നിയിലൂടെയുള്ള ആ വഴിപാടിന്‍െറ 
ഗന്ധം യഹോവയെ പ്രസാദിപ്പിക്കുന്നു. 

6“ഒരാള്‍ ഒരു ചെമ്മരിയാടിനെയോ കോലാ 
ടിനെയോ യഹോവയ്ക്കു സമാധാനബലി 
യായി അര്‍പ്പിക്കുമ്പോള്‍ അതൊരു ആണാടോ 
പെണ്ണാടോ ആയിരിക്കാം. പക്ഷേ അത്‌ 
യാതൊരു കുറവുമുള്ളതായിരിക്കരുത്‌. അവന്‍ 
ഒരു കുഞ്ഞാടിനെയാണു വഴിപാടായി അര്‍പ്പി 
ക്കുന്നതെങ്കില്‍ അതിനെ യഹോവയുടെ തിരു 
മുമ്പില്‍ കൊണ്ടുവരണം. 8സമ്മേളനക്കൂടാര 
ത്തിന്‍റെ മുമ്പില്‍വച്ച്‌ ആ മൃഗത്തിന്‍െറ തല 
യില്‍ കൈവച്ച്‌ അതിനെ വധിക്കണം. അന 
ന്തരം അഹരോന്‍റെ പുരോഹിതന്മാരായ പുത്ര 
ന്മാര്‍ മൃഗത്തിന്‍െറ രക്തമെടുത്ത്‌ യാഗപീഠത്തി 
ലും അതിന്‍െറ ചുറ്റിലും തളിക്കണം. 9അയാള്‍ 
സമാധാനബലിയുടെ ഒരു ഭാഗം അഗ്നിയിലൂ 
ടെ യഹോവയ്ക്കു വഴിപാടായി നല്‍കണം. 
അയാള്‍ കൊഴുപ്പ്‌, വാലിലെ മുഴുവന്‍ കൊഴു 
പ്പ, മൃഗത്തിന്‍െറ ആന്തരാവയവങ്ങളിലും അതി 
നെറ ചുറ്റിലുമുള്ള el മുഴുവനും ബലി 
യര്‍പ്പിക്കണം. അയാള്‍ അതിന്‍െറ വാല്‍ നട്ടെ 
ല്രിനോടുചേര്‍ത്തു മുറിച്ചെടുക്കണം. 14അയാള്‍ 
രണ്ടു വൃക്കകളും അതിന്‍െറ താഴത്തെ പിന്‍പേ 
ശികളെ പൊതിയുന്ന കൊഴുപ്പും സമര്‍പ്പിക്ക 
ണം. കരളിന്‍െറ കൊഴുപ്പുള്ള ഭാഗവും അയാള്‍ 
അര്‍പ്പിക്കണം. വൃക്കകളോടൊപ്പം അതും 
അയാള്‍ വേര്‍പെടുത്തണം അനന്തരം പുരോ 
ഹിത൯ ഭക്ഷണബലിയായി അവ യാഗപീഠ 
ത്തില്‍വച്ച്‌ ഹോമിക്കണം. അഗ്നിയിലൂടെ 
യഹോവയ്ക്കു നല്‍കുന്ന വഴിപാട്‌ ആണ്‌ സമാ 
ധാനബലി. 








കോലാട്‌ ഒരു സമാധാനബലിയായിട്ട്‌ 

12“കോലാട ബലിമൃഗമെങ്കില്‍ അയാള്‍ അതി 
നെ യഹോവയുടെ മുമ്പില്‍ കൊണ്ടുവരണം. 
13അയാള്‍ ആടിന്‍െറ തലയില്‍ തന്‍െറ കൈവ 
ച്ചുകൊണ്ട്‌ സമ്മേളനക്കൂടാരത്തിന്‍െറ മുമ്പില്‍ 
വച്ച്‌ അതിനെ കൊല്ലണം. അനന്തരം അഹരോ 
ന്‍െറ പുത്രന്‍ രക്തം എടുത്ത്‌ യാഗപീഠത്തിലും 
അതിന്‍െറ ചുറ്റിലും തളിക്കണം. 4സമാധാന 
ബലിയുടെ ഒരു ഭാഗം അയാള്‍ അഗ്നിയിലൂടെ 
യഹോവയ്ക്കു ബലിയായി നല്‍കണം. മൃഗത്തി 
നെറ ആന്തരികഭാഗങ്ങള്‍ക്കുമേലും അതിനു 
ചുറ്റിലും ഉള്ള കൊഴുപ്പ അയാള്‍ അര്‍പ്പിക്കണം. 
15അയാള്‍ രണ്ടു വൃക്കകളും താഴെ പിന്നിലെ 
പേശിക്കു സമീപം അതിനെ പൊതിയുന്ന കൊ 
ഴുപ്പും അര്‍പ്പിക്കണം. കരളിന്‍െറ കൊഴുപ്പുള്ള 
ഭാഗങ്ങളും അയാള്‍ അര്‍പ്പിക്കണം. വൃക്കകളോ 
ടൊപ്പം അയാള്‍ അവ വേര്‍പെടുത്തണം. 
16അനന്തരം പുരോഹിതന്‍ ഭക്ഷണബലിയായി 
അവയെ യാഗപീഠത്തില്‍ ഹോമിക്കണം. 
അഗ്നിയിലൂടെ നല്‍കുന്ന ഒരു ബലിയാണ്‌ 
സമാധാനബലി. അതിന്‍െറ ഗന്ധം യഹോവ 
യെ പ്രസാദിപ്പിക്കുന്നു. അതിന്‍െറ നല്ല ഭാഗ 
ങ്ങള്‍ യഹോവയ്ക്കുള്ളതാകുന്നു. 17നിങ്ങളുടെ 
എല്ലാ തലമുറകള്‍ക്കുമുള്ള സ്ഥിരമായ നിയമമാ 
ണിത്‌. എവിടെ ജീവിച്ചാലും നിങ്ങള്‍ ഒരിക്ക 
ലും രക്തമോ കൊഴുപ്പോ ഭക്ഷിക്കരുത്‌.” 





103 


യാദൃച്ഛിക പാപത്തിനുള്ള വഴിപാട്‌ 

യഹോവ മോശെയോടു സംസാരിച്ചു. 

യഹോവ പറഞ്ഞു, 2“യിസ്രായേല്‍ജനത 
യോട്‌ ഇങ്ങനെ പറയുക: ഒരാള്‍ യാദൃച്ഛിക 
മായി പാപം ചെയ്തുവെന്നിരിക്കട്ടെ. യഹോ 
വ അരുതെന്നു പറഞ്ഞിട്ടുള്ള കാര്യങ്ങള്‍ 
അയാള്‍ ചെയ്താല്‍, ഇനി പറയുന്ന സംഗ 
തികള്‍ അയാള്‍ ചെയ്യണം: 

3ജനങ്ങളെ പാപത്തിന്‍റെ അപരാധം ചെ 
യ്വിക്കുംവിധം, അഭിഷിക്തനായൊരു പുരോഹി 
തന്‍ ഒരു വീഴ്ച വരുത്തിയാല്‍ പുരോഹിതന്‍ 
തന്‍െറ പാപത്തിന്‌ യഹോവയ്ക്കു ഒരു വഴി 
പാടര്‍പ്പിക്കണം. യാതൊരു കുറവുമില്ലാത്ത ഒരു 
കാളക്കുട്ടിയെ പുരോഹിതന്‍ വഴിപാടു നല്‍ക 
ണം. ഒരു പാപബലി എന്നനിലയ്ക്ക്‌ അയാള്‍ 
കാളക്കുട്ടിയെ യഹോവയ്ക്കു സമര്‍പ്പിക്കണം. 





ലേവ്യര്‍ 4:1-30 


തലയില്‍വച്ച്‌ യഹോവയുടെ മുമ്പില്‍ നില്‍ 
ക്കുമ്പോള്‍ ഒരാള്‍ യഹോവയുടെ സന്നിധി 
യില്‍വച്ച്‌ കാളയെ കൊല്ലണം. 16അനന്തരം 
അഭിഷിക്തനായ പുരോഹിതന്‍ കാളയുടെ 
കൂറേ രക്തം സമ്മേളനക്കൂടാരത്തിലേക്കു കൊ 
ണ്ടുപോകണം. 1പുരോഹിതന്‍ തന്‍െറ വിരല്‍ 
രക്തത്തില്‍ മുക്കി യഹോവയുടെ മുമ്പില്‍ തിര 
ശ്ലീലയ്ക്കു മുമ്പില്‍ തളിക്കണം. 1അനന്തരം 
പുരോഹിതന്‍ യഹോവയുടെ സന്നിധിയില്‍ 
സമ്മേളനക്കൂടാരത്തിലുള്ള യാഗപീഠത്തിന്‍െറ 
മൂലകളില്‍ കൂറേ രക്തം ഒഴിക്കണം. മുഴുവന്‍ 
രക്തവും പുരോഹിതന്‍ സമ്മേളനക്കൂടാരത്തി 
ന്‍െറ പ്രവേശനകവാടത്തിങ്കലുള്ള ഹോമയാഗ 
പീഠത്തിന്‍െറ ചുവട്ടില്‍ ഒഴിക്കണം. അനന്തരം 
പുരോഹിതന്‍ മൃഗത്തിന്‍െറ മുഴുവന്‍ കൊഴുപ്പു 
മെടുത്ത്‌ യാഗപീഠത്തില്‍ ഹോമിക്കണം. 





അഭിഷിക്തനായ പുരോഹിതന്‍ യഹോവ 
യൂടെ മുമ്പിലുള്ള സമ്മേളനക്കൂടാരത്തിനന്‍െറെ 
കവാടത്തിലേക്ക്‌ കാളയെ കൊണ്ടുവരണം. 
തന്‍െറ കൈ കാളയുടെ തലയില്‍വച്ച്‌ അയാള്‍ 
യഹോവയുടെ സന്നിധിയില്‍ ആ കാളയെ 
കൊല്ലണം. അനന്തരം അഭിഷിക്തനായ പുരോ 
ഹിതന്‍ കൂറേ രക്തമെടുത്ത്‌ സമ്മേളനക്കൂടാ 
രത്തിലേക്കു പോകണം. പുരോഹിതന്‍ വിരല്‍ 
രക്തത്തില്‍ മുക്കി ഏഴു തവണ യഹോവയുടെ 
അതിവിശുദ്ധസ്ഥലത്തിന്‍െറ തിരശ്ശീലയ്ക്കു 
മുമ്പില്‍ തളിക്കണം. "യഹോവയുടെ സന്നിധി 
യില്‍, സമ്മേളനക്കൂടാരത്തിലുള്ള ധൂപയാഗ 
പീഠത്തി൯െറെ മൂലകളിലും കുറച്ചുരക്തം 
അയാള്‍ തളിക്കണം. സമ്മേളനക്കൂടാരത്തിനെറ 
കവാടത്തിലുള്ള ഹോമയാഗപീഠത്തിന്‍െറ 
ചുവട്ടില്‍ അയാള്‍ കാളയുടെ രക്തം മുഴുവനും 
ഒഴിക്കണം. 8പാപബലിയ്ക്കുള്ള കാളയുടെ മുഴു 
വന്‍ കൊഴുപ്പും അയാള്‍ എടുക്കണം. ആന്തരി 
കാവയവങ്ങളിന്മേലും അവയ്ക്കു ചുറ്റിലുമുള്ള 
കൊഴുപ്പു മുഴുവന്‍ അയാള്‍ എടുക്കണം. രണ്ടു 
വൃക്കകളും പിന്നിലെ പുറംപേശിക്കടുത്ത്‌ അതി 
നെ പൊതിഞ്ഞു നില്‍ക്കുന്ന കൊഴുപ്പും ശേഖ 
രിക്കണം. കരളിന്‍െറ കൊഴുപ്പുള്ള ഭാഗവും 
എടുക്കണം. വൃക്കകളോടൊപ്പം അവന്‍ അതു 
മാറ്റണം. 10സമാധാനബലിയുടെ കാളയില്‍ 
നിന്നുള്ള വഴിപാട്‌ എന്നപോലെ വേണം 
പുരോഹിതന്‍ ഈ ഭാഗങ്ങള്‍ അര്‍പ്പിക്കാന്‍. 
ഹോമയാഗപീഠത്തിന്മേല്‍വച്ചു വേണം പുരോ 




















24പാപബലിയുടെ കാളയെ അര്‍പ്പിക്കുന്നതു 
പോലെ വേണം പുരോഹിതന്‍ ഈ ഭാഗങ്ങള്‍ 
അര്‍പ്പിക്കാന്‍. അങ്ങനെ പുരോഹിതന്‍ ജനങ്ങ 
ളെ പാപവിമുക്തരാക്കും. യിസ്രായേല്‍ ജനത 
യോട്‌ ദൈവം ക്ഷമിക്കുകയും ചെയ്യും. പുരോ 
ഹിത൯ന്‍ ഈ കാളയെ പാളയത്തിനു പുറത്തേ 
ക്കു കൊണ്ടുവന്നു ദഹിപ്പിക്കണം. ആദ്യത്തെ 
കാളയെ ചുട്ടതുപോലെ തന്നെ വേണം ഇതും. 
അത്‌ സമൂഹത്തിനു മുഴുവന്‍ വേണ്ടിയുള്ള 
പാപബലിയാണ്‌. 

22*ഒരു ഭരണകര്‍ത്താവ്‌ യാദൃച്ഛികമായി 
ദൈവമായ യഹോവ വിലക്കിയിരിക്കുന്ന ഒരു 
കാര്യം ചെയ്യുകയും അതുവഴി പാപം ചെ 
യ്തുവെന്നും വരികില്‍ അയാള്‍ തെറ്റുകാരനാ 
യിരിക്കും. 23തനന്‍െറെ പാപത്തെല്പറ്റി ബോധവാ 
നായാല്‍ അയാള്‍ യാതൊരു കുറവുമില്ലാത്ത 
ഒരാടിനെ കൊണ്ടുവരണം. അതായിരിക്കും 
അവന്‍െറ വഴിപാട്‌. 4്യഹോവയുടെ മുമ്പില്‍ 
ഹോമയാഗമര്‍പ്പിക്കുന്ന സ്ഥലത്തുവച്ച്‌ ഭരണാ 
ധിപന്‍ ആടിനന്‍െറ തലയില്‍ കൈവയ്ക്കുകയും 
അതിനെ കൊല്ലുകയും വേണം. ആ ആട്‌ ഒരു 
പാപബലിയായിരിക്കും. പുരോഹിതന്‍ 
പാപബലിയുടെ രക്തം തന്‍െറ വിരല്‍കൊണ്ട്‌ 
എടുക്കുകയും അത്‌ ഹോമയാഗപീഠത്തിനെറെ 
കൊമ്പുകളില്‍ പുരട്ടുകയും വേണം. മിച്ചമുള്ള 
രക്തം പുരോഹിതന്‍ യാഗപീഠത്തിനന്‍െറ ചുവ 
ട്ടില്‍ ഒഴിക്കണം. %ആടിന്‍െറ മൂഴുവന്‍ കൊഴു 
പ്പും പുരോഹിതന്‍ യാഗപീഠത്തില്‍ ഹോമി 














ഹിതന്‍ മൃഗത്തിന്‍െറ ഭാഗങ്ങള്‍ ബലിയര്‍പ്പി 
ക്കാന്‍. 112പക്ഷേ പുരോഹിതന്‍ കാളയുടെ 
തൊലി, തല, കാലുകള്‍ എന്നിവയിലെ മുഴു 
വന്‍ മാംസവും ആന്തരഭാഗങ്ങളും ചാണകവും 
പുറത്തേക്കു കൊണ്ടുവരണം. പാളയത്തിനു 
പുറത്ത്‌ ചാരം കൊണ്ടിടേണ്ട പ്രത്യേകസ്ഥ 
ലത്ത്‌ പുരോഹിതന്‍ ആ സാധനങ്ങള്‍ കള 
യണം. പുരോഹിതന്‍ അതെല്ലാം വിറകിന്മേ 
ലിട്ട്‌ ഹോമിക്കണം. ചാരമിടുന്നിടത്തു വേണം 
കാളയെ ദഹിപ്പിക്കാന്‍. 

13“യിസ്രായേല്‍ജനത മൂഴുവന്‍ മന:പൂര്‍വ്വമ 
ല്ലാതെ പാപം ചെയ്തെന്നുവരാം. ചെയ്യരുതെ 
ന്നു യഹോവ കല്ലിച്ച കാര്യങ്ങള്‍ അവര്‍ ചെ 
യ്തിട്ുടണ്ടാകാം. അങ്ങനെ സംഭവിച്ചാല്‍ അവര്‍ 
തെറ്റുകാരായിരിക്കും. 14ആ RT 
ബോധവാന്മാരാകുമ്പോള്‍ അവര്‍ രാജ്യത്തിനു 
മുഴുവനും വേണ്ടി ഒരു കാളക്കുട്ടിയെ പാപബ 
ലിയായി അര്‍പ്പിക്കണം. കാളയെ അവര്‍ സമ്മേ 
ഒനക്കൂടാരത്തിലേക്കു കൊണ്ടുവരണം. 1ടജനങ്ങ 
ളുടെ മൂപ്പന്മാര്‍ തങ്ങളുടെ കൈകള്‍ കാളയുടെ 








ക്കണം. സമാധാനബലിയുടെ കൊഴുപ്പു ബലി 
അര്‍പ്പിച്ചതുപോലെ ഇതും അയാള്‍ ഹോമി 
ക്കണം. അങ്ങനെ പുരോഹിതന്‍ ഭരണാധി 
പനെ ശുദ്ധീകരിക്കും. ദൈവം ഭരണാധിപ 
നോടു പൊറുക്കുകയും ചെയ്യും. 
27“സാധാരണക്കാരിലൊരാള്‍ യാദ്ദച്ഛിക 
മായി ഒരു പാപം ചെയ്താല്‍, അല്ലെങ്കില്‍ 
യഹോവ വിലക്കിയ ഒരു കാര്യം ചെയ്താല്‍, 
തന്‍െറ പാപംകൊണ്ട്‌ അപരാധിയാണയാള്‍. 
തന്‍െറ പാപത്തെപ്പറ്റി ബോധവാനാകു 
മ്പോള്‍ അയാള്‍ ഒരു കുറവുമില്ലാത്ത ഒരു 
പെണ്ണാടിനെ കൊണ്ടുവരണം. അതായിരിക്കും 
അയാളുടെ പാപബലി. തന്‍െറ പാപത്തിനു 
പ്രായശ്ചിത്തമായി അവന്‍ ആ ആടിനെ നല്‍ 
കണം. 3ഹോമയാഗപീഠത്തിനു മുമ്പില്‍വച്ച്‌ 
അവന്‍ ആടിനന്‍െറ തലയില്‍ കൈവച്ചുകൊണ്ട്‌ 
അതിനെ വധിക്കണം. 3%അനന്തരം പൂരോഹി 
തന്‍ ആടിനന്‍െറ രക്തം തന്‍െറ കൈവിരലില്‍ 
എടുത്ത്‌ യാഗപീഠത്തിന്‍്റെ കൊമ്പുകളില്‍ 
പുരട്ടണം. അനന്തരം മിച്ചമുള്ള രക്തം പുരോ 








ലേവ്യര്‍ 4:31-5:18 


ഹിതന്‍ യാഗപീഠത്തിന്‍െറ ചുവട്ടില്‍ ഒഴി 
ക്കണം. 3'ആടിന്‍െറ കൊഴുപ്പു മുഴുവനും പുരോ 
ഹിതന്‍ സമാധാനബലിയില്‍ അര്‍പ്പിച്ചതു 
പോലെ അര്‍പ്പിക്കണം. യഹോവയ്ക്കു ഒരു 
സരരഭ്യമായി അത്‌ യാഗപീഠത്തില്‍ ഹോമി 
ക്കണം. അങ്ങനെ പുരോഹിതന്‍ അയാളെ 
ശുദ്ധീകരിക്കും. ദൈവം അവനോട്‌ ക്ചമിക്കു 
കയും ചെയ്യും. 

32“ഒരു കുഞ്ഞാടിനെയാണ്‌ അയാള്‍ തന്‍െറ 
പാപബലിക്കായി കൊണ്ടുവരുന്നതെങ്കില്‍ ഒരു 
കുറവുമില്ലാത്ത പെണ്‍കുഞ്ഞാടിനെ വേണം 
കൊണ്ടുവരാന്‍. 34അയാള്‍ തന്‍െറ കൈകള്‍ 
മൃഗത്തിന്‍റെ തലയില്‍ വയ്ക്കുകയും ഹോമയാ 
ഗമൃഗത്തെ കൊന്നിടത്തുവച്ച്‌ അതിനെ പാപ 
ബലിയായി വധിക്കുകയും വേണം. പാപ 
ബലിയുടെ രക്തത്തില്‍ കുറേ എടുത്ത്‌ പുരോ 
ഹിതന്‍ തന്‍െറ വിരലുകൊണ്ട്‌ ഹോമയാഗ 
പീഠത്തിന്‍െറെ മൂലകളില്‍ പുരട്ടണം. കുഞ്ഞാ 
ടിന്‍െറ മിച്ചമുള്ള രക്തം മുഴുവന്‍ യാഗപീഠം 
ത്തിന്‍റെ ചുവട്ടില്‍ ഒഴിക്കണം. 3“സമാധാന 
ബലിയുടെ കുഞ്ഞാടിന്‍െറ കൊഴുപ്പ്‌ അര്‍പ്പി 
ചതുപോലെ വേണം പുരോഹിതന്‍ ഈ 
കുഞ്ഞാടിന്‍െറയും കൊഴുപ്പ്‌ അര്‍പ്പിക്കാന്‍. 
അഗ്നിയിലൂടെ യഹോവയ്ക്കു മറ്റേതു ബലി 
യും നല്‍കുമ്പോലെ പുരോഹിതന്‍ യാഗപീഠ 
ത്തില്‍ അതു ഹോമിക്കുകയും വേണം. അങ്ങനെ 
പുരോഹിതന്‍ അയാളെ അയാളുടെ പാപ 
ത്തില്‍നിന്നും ശുദ്ധീകരിക്കും. ദൈവം അയാ 
ളോടു പൊറുക്കുകയും ചെയ്യും. 

















പലതരം യാദ്ൃച്ഛികപാപങ്ങള്‍ 

“ഒരാള്‍ ഒരു മുന്നറിയിപ്പ്‌ കേള്‍ക്കുകയോ 
5 മറ്റുള്ളവരോടു പറയേണ്ട ചിലതൊക്കെ കാ 
ണുകയോ കേള്‍ക്കുകയോ ചെയ്തേക്കാം. താന്‍ 
കണ്ടതോ കേട്ടതോ പറയാതിരുന്നാല്‍ അയാള്‍ 
പാപം ചെയ്യുകയായിരിക്കും. ഒരാള്‍ അശുദ്ധ 
മായ ചിലതിനെ സ്പര്‍ശിച്ചെന്നു വരാം. 
അതൊരു ഇണങ്ങിയ മൃഗത്തിനെറ മൃതദേഹമോ 
അശുദ്ധമൃഗത്തിന്‍െറ മൃതദേഹമോ ആകാം. 
അത്തരം അശുദ്ധവസ്തുവിനെ താന്‍ സ്പര്‍ 
ശിച്ചു എന്നയാള്‍ തിരിച്ചറിഞ്ഞാല്‍, അയാള്‍ 
തന്‍െറ പാപത്താല്‍ അപരാധിയാകുന്നു. ക്ഒരാ 
ളെ അശുദ്ധനാക്കുന്ന അനേകം വസ്തുക്കള്‍ 
ഉണ്ട്‌. മറ്റൊരാളില്‍നിന്നും ഉണ്ടാകുന്ന ഇത്തരം 
വസ്തുക്കളെ ഒരാള്‍ അറിയാതെ സ്പര്‍ശിച്ചെ 
ന്നുവരാം. ആ മനുഷ്യന്‍ താന്‍ അശുദ്ധമായ 
എന്തിനെയോ സ്പര്‍ശിച്ചു എന്നറിഞ്ഞാല്‍ 
അയാള്‍ കുറ്റക്കാരനായിരിക്കും. “അഥവാ നല്ല 
താണെങ്കിലും തീയതാണെങ്കിലും ഒരുവന്‍ പെ 
ട്ടെന്ന്‌ ഒരു പ്രതിജ്ഞയെടുത്തു എന്നു വരാം. 
ജനങ്ങള്‍ പല തരത്തിലുള്ള വാഗ്ദാനങ്ങള്‍ 
ആലോചന കൂടാതെ ചെയ്യാറുണ്ട്‌. ഒരാള്‍ 
അത്തരമൊരു വാഗ്ദാനം നടത്തുകയും അതു 
മറക്കുകയുംചെയ്യാം. അയാള്‍ ആ വാഗ്ദാന 
ത്തെപ്പറ്റി ഓര്‍ക്കുമ്പോള്‍ അതു പാലിക്കാതി 
രുന്ന പാപം അയാള്‍ക്കുണ്ടാകും. അതിനാല്‍ 
ഒരാള്‍ ഇത്തരം തെറ്റുകള്‍ ചെയ്താല്‍ അയാള്‍ 
ആ കുറ്റം ഏറ്റുപറയേണ്ടതുണ്ട്‌. അയാള്‍ തന്‍െറ 
തെറ്റിന്‌ യഹോവയ്ക്കു അപരാധബലി നട 
ത്തണം. അയാള്‍ ഒരു പെണ്‍ചെമ്മരിയാടിനെ 
യോ പെണ്‍കോലാടിനെയോ പാപബലിക്കാ 
യി കൊണ്ടുവരണം. അനന്തരം പുരോഹിതന്‍ 
അയാളെ അയാളുടെ പാപങ്ങളില്‍നിന്നും 
ശുദ്ധീകരിക്കാനുള്ള കര്‍മ്മങ്ങള്‍ ചെയ്യണം. 











104 


“അയാള്‍ക്ക്‌ യഹോവയ്ക്കു ഒരു കുഞ്ഞാ 
ടിനെ കൊണ്ടുവരാനുള്ള കഴിവില്ലെങ്കില്‍ പക 
രം രണ്ടു ചെങ്ങാലികളെയോ രണ്ടു പ്രാവിന്‍ 
കുഞ്ഞുങ്ങളെയോ കൊണ്ടുവന്നാല്‍ മതി. അതാ 
യിരിക്കും അയാളുടെ അപരാധബലി. ഒരു 
പക്ഷി പാപബലിക്കും മറ്റേത്‌ ഹോമബലിക്കും 
ഉള്ളതായിരിക്കും. അയാള്‍ അവയെ പുരോഹി 
തനെ ഏല്ലിക്കണം. പുരോഹിതന്‍ ആദ്യം ഒരു 
പക്ഷിയെ പാപബലി അര്‍പ്പിക്കും. പുരോ 
ഹിത൯ അതിന്‍െറ തല കത തം പറി 
ചെടുക്കും. പക്ഷേ പുരോഹിതന്‍ പക്ഷിയെ 
രണ്ടായി പിളര്‍ക്കുകയില്ല. പുരോഹിതന്‍ 
പാപബലിയുടെ രക്തം യാഗപീഠത്തിനന്‍െറ 
വശത്തു തളിക്കണം. മിച്ചമുള്ള രക്തം യാഗപീഠം 
ത്തിന്‍റെ ചുവട്ടിലും ഒഴിക്കണം. അതാണ്‌ പാപ 
ബലി. 1%അനന്തരം ഹോമബലിയുടെ നിയമങ്ങ 
ളനുസരിച്ച്‌ പുരോഹിതന്‍ രണ്ടാമത്തെ പക്ഷി 
യേയും ബലിയര്‍പ്പിക്കണം. അങ്ങനെ പുരോ 
ഹിത൯ അയാളെ തന്‍െറ പാപത്തില്‍നിന്നും 
ശുദ്ധീകരിക്കും. ദൈവം അയാളോടു ക്ഷമിക്കുക 
യും ചെയ്യും. 

11“രണ്ടു ചെങ്ങാലികളെയോ രണ്ടു പ്രാവി൯ 
കുഞ്ഞുങ്ങളെയോ കൊണ്ടുവരാന്‍ കഴിയാത്ത 
വന്‍ എട്ടുകോ നേര്‍ത്തമാവു കൊണ്ടുവര 
ണം. അതായിരിക്കും അയാളുടെ പാപബലി. 
അതൊരു പാപബലിയായതിനാല്‍ അതില്‍ 
അയാള്‍ എണ്ണയോ കുന്തിരിക്കമോ ചേര്‍ക്കാന്‍ 
പാടില്ല. 12അയാള്‍ മാവ്‌ പുരോഹിതനെ ഏല്ലി 
ക്കണം. പുരോഹിതന്‍ അതില്‍നിന്നും ഒരു കൈ 
മാവ്‌ എടുക്കണം. അതൊരു സ്മാരകബലിയാ 
യിരിക്കും. അത്‌ അഗ്നിയിലൂടെ യഹോവയ്ക്കു 
നല്‍കുന്ന ഒരു ബലിയായിരിക്കും. അതൊരു 
പാപബലിയായിരിക്കും. 13അങ്ങനെ പുരോഹി 
ത൯ അയാളെ ശുദ്ധനാക്കും. ദൈവം അയാളോടു 
ക്ഷമിക്കുകയും ചെയ്യും. മിച്ചംവരുന്ന ധാന്യം 
പുരോഹിതനുള്ളതാണ്‌, ധാന്യബലിപോലെ 
തന്നെ.” 

14യഹോവ മോശെയോടു പറഞ്ഞു, 
15“യഹോവയ്ക്കു വിശുദ്ധമായ ഏതിലെങ്കിലും 
ഒരാള്‍ യാദ്ദച്ഛികമായി പാപം ചെയ്തുവെ 
ന്നുവരാം. അപ്പോള്‍ അയാള്‍ ഒരു കുറവുമി 
ല്ലാത്ത ഒരാണാടിനെ കൊണ്ടുവരണം. അതാ 
യിരിക്കും അയാളുടെ പാപത്തിനുള്ള പ്രായ 
ശ്ചിത്തം. ഓദ്യോഗിക മാനദണ്ഡമനുസരിച്ച്‌ * 
നിങ്ങള്‍ ആണാടിനു വില നിശ്ചയിക്കണം. 
1വിശുദ്ധമായവയെ സംബന്ധിച്ച്‌ താന്‍ 
ചെയ്ത പാപങ്ങള്‍ക്ക്‌ അയാള്‍ പ്രായശ്ചിത്തം 
ചെയ്യണം. വാഗ്ദാനം ചെയ്ത സാധനങ്ങള്‍ 
അതിന്‍െറ മൂല്യത്തിനെറെ അഞ്ചിലൊന്നു കൂട്ടി 
അയാള്‍ നല്‍കണം. അയാള്‍ ആ പണം പുരോ 
ഹിതനെ ഏല്ലിക്കണം. അങ്ങനെ അപരാധ 
ബലിയിലെ ആണാടിലൂടെ പുരോഹിതന്‍ 
അയാളെ പാപത്തില്‍നിന്നും ശുദ്ധീകരിക്കും. 
ദൈവം അയാളോടു ക്ഷമിക്കുകയും ചെയ്യും. 

17“അരുതെന്നു യഹോവ വിലക്കിയിട്ടുള്ള 
പ്രവൃത്തികള്‍ ചെയ്ത്‌ പാപം ചെയ്യുന്ന ഒരാള്‍ 
അതേപ്പറ്റി ബോധവാനാണോ എന്നതു പ്രശ്ന 
മല്ല. അയാള്‍ തെറ്റുകാരന്‍ തന്നെയാണ്‌. തന്‍െറ 
പാപത്തിന്‌ അയാള്‍ ഉത്തരവാദിയായേ പറ്റൂ. 
18ഒരു കുറവുമില്ലാത്ത ഒരാണാടിനെ അയാള്‍ 
പുരോഹിതന്‍െറയടുത്തേക്കു കൊണ്ടുവരണം. 

















ഓദ്യോഗിക മാനദണ്ഡം “വിശുദ്ധശേക്കല്‍” സമ്മേള 
നക്കൂടാരത്തിലോ ദൈവാലയത്തിലോ ഉപയോ 
ഗിച്ച ഓദ്യോഗിക അളവ്‌. 


105 


ആ ആടായിരിക്കും അയാളുടെ അപരാധബലി. 
അങ്ങനെ അറിയാതെ ചെയ്ത തെറ്റില്‍ നിന്നും 
പുരോഹിതന്‍ അയാളെ ശുദ്ധീകരിക്കും. ദൈവം 
അയാളോടു പൊറുക്കുകയും ചെയ്യും. 9തന്‍െറ 
പാപത്തെക്കുറിച്ച്‌ അവന്‌ അറിവില്ലെങ്കില്‍ 
പോലും, അയാള്‍ തെറ്റുകാരനാണ്‌. അതിനാല്‍ 
അയാള്‍ യഹോവയ്ക്കു അപരാധബലി അര്‍ 
പ്പിക്കണം.” 


മറ്റു പാപങ്ങള്‍ക്കുള്ള അപരാധബലികള്‍ 

യഹോവ മോശെയോടു പറഞ്ഞു, 2“ഈ 

പറയുന്ന പാപങ്ങള്‍ ചെയ്യുക വഴി ഒരു 
മനുഷ്യന്‍ യഹോവയോടു തെറ്റുചെയ്തു 
എന്നു വരാം: മറ്റൊരാള്‍ക്കുവേണ്ടി അയാള്‍ സൂ 
ക്ഷിക്കുന്ന ചില സാധനങ്ങളുടെ പേരില്‍ 
ഒരാള്‍ കള്ളം പറയുക, അഥവാ താന്‍ സ്വീക 
രിച്ച നിക്ഷേപത്തെപ്പറ്റി നുണ പറയുക, 
എന്തെങ്കിലും മോഷ്ടിക്കുക, മറ്റൊരാളെ വഞ്ചി 
ക്കുക, 3നഷ്്‌ടപ്പെട്ട ഒരു സാധനം കയ്യില്‍ 
കിട്ടിയിട്ടും അതേപ്പറ്റി നുണ പറയുക, വാഗ്ദാ 
നം ചെയ്യുകയും എന്നിട്ട്‌ പാലിക്കാതിരിക്കുക 
യും ചെയ്യുക, മറ്റു തെറ്റുകള്‍ ചെയ്യുക. ഇതി 
ലേതെങ്കിലും ഒരാള്‍ ചെയ്താല്‍ അയാള്‍ പാപ 
ത്തിന്‍റെ അപരാധി ആയിരിക്കും. അയാള്‍ 
താന്‍ മോഷ്ടിച്ചതു തിരികെ കൊണ്ടുവരണം, 
വഞ്ചിച്ചെടുത്തതു തിരിച്ചു കൊടുക്കണം, മറ്റൊ 
രാള്‍ സൂക്ഷിക്കാന്‍ കൊടുത്തത്‌ എടുത്തിട്ടു 
ണ്ടെങ്കില്‍ അത്‌, കണ്ടുകിട്ടിയിട്ടും അതേപ്പറ്റി 
കള്ളം പറഞ്ഞതുമായത്‌, അഥവാ $കള്ളസത്ൃം 
ചെയ്യുക തുടങ്ങിയതെന്തുമാകട്ടെ അയാള്‍ 
അതിനു മുഴുവന്‍വിലയും നല്‍കണം. അതി 
ന്‍െറ മൂല്യത്തിന൯െറെ അഞ്ചിലൊന്നുകൂട്ടി 
അവന്‍ നല്‍കണം. യഥാര്‍ത്ഥ ഉടമയ്ക്കു തന്നെ 
ആ പണം നല്‍കണം. അപരാധബലി അര്‍പ്പി 
ക്കുന്ന അതേദിവസം തന്നെ അവന്‍ അങ്ങനെ 
ചെയ്യണം. 

“അയാള്‍ ഒരു അപരാധബലി പുരോഹി 
തനു നല്‍കണം. അത്‌ ആട്ടിന്‍പറ്റത്തില്‍നിന്നും 
തെരഞ്ഞെടുത്ത യാതൊരു കുറവുമില്ലാത്ത ഒരു 
ആണാട്‌ ആയിരിക്കണം. പുരോഹിതന്‍ നിശ്ച 
യിക്കുന്ന തുകയ്ക്കുള്ളതായിരിക്കണം ആട്‌. 
അത്‌ യഹോവയ്ക്കുള്ള അപരാധബലിയായി 
രിക്കും. "അനന്തരം പുരോഹിതന്‍ യഹോവ 
യുടെ മുമ്പില്‍ ചെന്ന്‌ അയാളെ പാപത്തില്‍ 
നിന്നും ശുദ്ധീകരിക്കാനുള്ള കര്‍മ്മങ്ങള്‍ ചെയും. 
അപരാധിയായിത്തീരുവാ൯ തക്കവണ്ണം അവന്‍ 
ചെയ്തിട്ടുള്ള ഏതു കാര്യങ്ങളും ദൈവം 
പൊറുക്കും.” 





ഹോമയാഗങ്ങള്‍ 

യഹോവ മോശെയോടു പറഞ്ഞു, “അഹ 
രോനോടും പുത്രന്മാരോടും ഈ കല്പന പറ 
യുക: ഹോമയാഗത്തിന്‍െറ നിയമം ഇതാണ്‌. 
രാത്രി മുഴുവന്‍ പ്രഭാതം വരെ ബലിവസ്തു 
യാഗപീഠത്തിലെ അടുപ്പില്‍ ഇരിക്കണം. യാഗ 
പീഠത്തിലെ അഗ്നി എരിഞ്ഞുകൊണ്ടു തന്നെ 
യിരിക്കണം. 1“പുരോഹിതന്‍ തന്‍റ ലിനന്‍ 
മേലങ്കി ധരിക്കണം. ലിനന്‍ അടിവസ്ത്രവും 
അയാള്‍ ശരീരത്തില്‍ ധരിക്കണം. യാഗപീഠം 
ത്തില്‍ ബലിവസ്തു എരിഞ്ഞു തീരുമ്പോള്‍ 
അവശേഷിക്കുന്ന ചാരം പുരോഹിതന്‍ എടു 





ലേവ്യര്‍ 5:19-6:22 


ങ്ങള്‍ ധരിക്കണം. അനന്തരം അവന്‍ ചാരം 
എടുത്ത്‌ പാളയത്തിനു പുറത്ത്‌ ഒരു പ്രത്യേക 
സ്ഥലത്ത്‌ കൊണ്ടുകളയണം. പക്ഷേ യാഗ 
പീഠത്തിലെ തീ അണയാതിരിക്കണം. അതു 
കെട്ടുപോകാന്‍ അനുവദിക്കരുത്‌. എന്നും പ്രഭാ 
തത്തില്‍ പുരോഹിതന്‍ യാഗപീഠത്തില്‍ 
വിറകു കത്തിക്കുകയും ഹോമയാഗം ഒരുക്കു 
കയും ചെയ്യണം. സമാധാനബലിയുടെ 
കൊഴുപ്പ്‌ അയാള്‍ ഹോമിക്കണം. 13യാഗപീഠ 
ത്തിലെ തീ കത്തിക്കൊണ്ടിരിക്കണം. അത്‌ അണ 
യരുത്‌. 


ധാന്യബലികള്‍ 

14“ധാന്യബലിയൂുടെ നിയമം ഇതാണ്‌: അഹ 
രോന്‍െറ പുത്രന്മാര്‍ അത്‌ യാഗപീഠത്തിനു 
മുമ്പില്‍ യഹോവയുടെയടുത്തേക്കു കൊണ്ടു 
വരണം. &ഭ്ധാന്യബലിയില്‍നിന്ന്‌ പുരോഹി 
തന്‍ ഒരു കൈ നിറയെ നേര്‍ത്ത ധാന്യം എടു 
ക്കണം. എണ്ണയും കുന്തിരിക്കവും ധാന്യബലി 
യില്‍ ചേര്‍ത്തിരിക്കണം. പുരോഹിതന്‍ ധാന്യ 
ബലിയാഗപീഠത്തില്‍ ഹോമിക്കണം. അതു 
യഹോവയ്ക്കുള്ള ഒരു സ്മാരകയാഗമായിരി 
ക്കും. അതിന്‍െറ ഗന്ധം യഹോവയെ പ്രസാദി 
പ്പിക്കുകയും ചെയ്യും. 

16“അവശേഷിക്കുന്ന ധാന്യബലി അഹരോ 
നും പുത്രന്മാരും ഭക്ഷിക്കണം. പുളിപ്പു ചേര്‍ 
ക്കാതെ ഉണ്ടാക്കിയ ഒരുതരം അപ്പമാണ്‌ ധാന്യ 
ബലിയ്ക്കുള്ളത്‌. വിശുദ്ധസ്ഥലത്തുവച്ച്‌ പുരോ 
ഹിതന്മാര്‍ അതു ഭക്ഷിക്കണം. സമ്മേളനക്കൂടാ 
രത്തിനു ചുറ്റുമുള്ള മുറ്റത്തുവച്ചുവേണം അവ 
രതു ഭക്ഷിക്കുവാന്‍. 1ധാന്യബലി പുളിപ്പു 
ചേര്‍ത്തു പാകപ്പെടുത്തുവാ൯ പാടില്ല. അഗ്നി 
യിലൂടെ എനിക്കു നല്‍കുന്ന ഈ വഴിപാടില്‍ 
പുരോഹിതരുടെ പങ്കായിട്ടാണ്‌ ഞാനിതു തരു 











ന്നത്‌. പാപബലിയും അപരാധബലിയും 
പോലെ അതിവിശുദ്ധമാണിത്‌. 18അഹരോ 
ന്‍െറ എല്ലാ പുത്രന്മാരും അഗ്നിയിലൂടെ 





യഹോവയ്ക്കു നല്‍കുന്ന ഈ വഴിപാട്‌ ഭക്ഷി 
ക്കണം. നിങ്ങളുടെ തലമുറകളിലൂടെ നിലനില്‍ 
ക്കുന്ന ഒരു നിത്യനിയമമാണിത്‌. ഈ വഴിപാ 
ടുവസ്തുക്കളെ സ്പര്‍ശിക്കുന്നതുപോലും ഒരു 
വനെ വിശുദ്ധനാക്കും.” 


പുരോഹിതരുടെ ധാന്യബലി 

19യഹോവ മോശെയോടു പറഞ്ഞു, 2“അഹ 
രോനും പുത്രന്മാരും യഹോവയ്ക്കു കൊണ്ടു 
വരേണ്ട വഴിപാടാണിത്‌. അഹരോനെ മഹാപു 
രോഹിതനായി അഭിഷേകം ചെയ്യുന്ന ദിവസം 
തന്നെ അവരിതു ചെയ്യണം. നിത്യവഴിപാടി 
നോടൊപ്പം ധാന്യബലിക്ക്‌ അവര്‍ ഇടങ്ങഴി 
നേര്‍ത്തമാവു കൊണ്ടുവരണം. പ്രഭാതത്തില്‍ 
അതിന്‍െറ പകുതിയും ബാക്കി പകുതി സായാ 
ഹ്നത്തിലുമായി വേണം അര്‍പ്പിക്കുവാന്‍. 
മനേര്‍ത്തമാവ്‌ എണ്ണചേര്‍ത്തു കുഴച്ച്‌ വറചട്ടി 
യിലിട്ട വറുത്തെടുക്കണം. അത്‌ പാകമായാലു 
ടന്‍ അകത്തേക്കു കൊണ്ടുവരണം. വഴിപാട്‌ 
കഷണങ്ങളാക്കി വേണം Re ee അതി 
ന്‍െറ ഗന്ധം യഹോവയെ പ്രസാദിപ്പിക്കും. 

2“അഹരോന്‍െറ നം 
അഹരോനന്‍െെറ സ്ഥാനത്തേക്കു തെരഞ്ഞെടുക്ക 














ക്കണം. ഈ ചാരം പുരോഹിതന്‍ യാഗപീഠം 
ത്തിന്‍റെ വശത്തിടണം. 11അനന്തരം പുരോ 
ഹിതന്‍ തന്‍െറ വസ്ത്രങ്ങള്‍ മാറ്റി മറ്റു വസ്ത്ര 





പ്പെടുന്ന പുരോഹിതന്‍ വേണം ഈ ബലി 
അര്‍പ്പിക്കാന്‍. ഈ ചട്ടം എക്കാലവും തുടരും. 
ധാന്യബലി പൂര്‍ണ്ണമായും ഹോമിച്ചു വേണം 


ലേവ്യര്‍ 6:23-7:21 


അര്‍പ്പിക്കാന്‍. 2പുരോഹിതന്‍െറ ഓരോ ധാന്യ 
ബലിയും പൂര്‍ണ്ണമായും ദഹിച്ചിരിക്കണം. അത്‌ 


ര] 


തിന്നരുത്‌.” 


പാപബലിയുടെ നിയമം 

24യഹോവ മോശെയോടു പറഞ്ഞു, “അഹ 
രോനോടും പുത്രന്മാരോടും ഇങ്ങനെ പറയുക: 
പാപബലിയുടെ നിയമം ഇതാകുന്നു, യഹോ 
വയ്ക്കു മുമ്പില്‍ ഹോമയാഗമൃഗത്തെ കൊല്ലു 
ന്നിടത്തുവച്ചുതന്നെ പാപബലിക്കുള്ള മൃഗത്തെ 
യും കൊല്ലുക. അതേറ്റവും വിശുദ്ധമാണ്‌. 
4പാപബലി അര്‍പ്പിക്കുന്ന പുരോഹിതന്‍ 
അതു ഭക്ഷിക്കണം. പക്ഷേ ഒരു വിശുദ്ധസ്ഥല 
ത്തുവച്ച്‌ അതായത്‌ സമ്മേളനക്കുടാരത്തിനെറ 
ചുറ്റുമുള്ള മുറ്റത്തുവച്ചു മാത്രമേ അവന്‍ അതു 
ഭക്ഷിക്കാവൂ. 2പാപബലിയുടെ മാംസത്തില്‍ 
സ്പര്‍ശിക്കുന്ന വ്യക്തിയോ വസ്തുവോ വിശു 
ദ്ധമായിത്തീരുന്നു. 

“തളിയ്ക്കുന്ന രക്തത്തിലല്പമെങ്കിലും ഒരു 
വറ്റ വസ്ത്രത്തില്‍ വീണാല്‍ നിങ്ങളത്‌ ഒരു 
വിശുദ്ധസ്ഥലത്തുവച്ചു കഴുകണം. 28ഒരു മണ്‍ 
കലത്തിലാണ്‌ പാപബലി വേവിച്ചതെങ്കില്‍ 
പാത്രം ഉടച്ചുകളയണം. ഓട്ടുപാത്രത്തിലാണ്‌ 
വേവിച്ചതെങ്കില്‍ അതു തേച്ച്‌ വെള്ളത്തില്‍ 
കഴുകണം. 

“പുരോഹിതന്‍റെ കുടുംബത്തില്‍പ്പെടു 
ഏതു പുരുഷനും പാപബലി ഭക്ഷിക്കാം. അത്‌ 
വളരെ വിശുദ്ധമാണ്‌. പക്ഷേ പാപബലി 
യുടെ രക്തം സമ്മേളനക്കൂടാരത്തിലേക്കു കൊ 
ണ്ടുപോയി ജനങ്ങളെ ശുദ്ധീകരിക്കാന്‍ വിശുദ്ധ 
സ്ഥലത്ത്‌ ഉപയോഗിച്ചിട്ടുണ്ടെങ്കില്‍ ആ പാപ 
































106 


മാംസം ആഹാരത്തിനു ലഭിക്കും. “ബലി നട 
ത്തുന്ന പുരോഹിതനു ഹോമയാഗത്തില്‍നി 
ന്നുള്ള തോലും ലഭിക്കും. എല്ലാ ധാന്യബലി 
ക്കുള്ള ധാന്യവും അതു നടത്തുന്ന പുരോഹി 
തനുള്ളതാണ്‌. അടുപ്പില്‍ ചുട്ടെടുത്തതോ വറ 
ചട്ടിയില്‍ പൊരിച്ചെടുത്തതോ ആയ ധാന്യ 
ബലികള്‍ ആ പുരോഹിതനു ലഭിക്കും. 19ധാന്യ 
ബലി അഹരോന്‍റെ പുത്രന്മാര്‍ക്കുള്ളതാണ്‌. 
അത്‌ ഉണങ്ങിയതോ എണ്ണ കലര്‍ത്തിയതോ 
എന്ന വ്യത്യാസമില്ല. ആ ഭക്ഷണം മുഴുവന്‍ 
അഹരോന്‍െറ പുത്രന്മാര്‍ പങ്കുവച്ചെടുക്കും. 








സമാധാനബലി 

11“ഒരാള്‍ യഹോവയ്ക്കര്‍പ്പിക്കുന്ന സമാധാന 
ബലിയുടെ നിയമം ഇതാണ്‌: 12അയാള്‍ തന്‍െറ 
നന്ദി പ്രകടിപ്പിക്കാന്‍ സമാധാനബലി 
കൊണ്ടുവരണം. നന്ദി പ്രകടിപ്പിക്കുവാ൯ 
ബലിയുമായി വരുന്നവന്‍ എണ്ണ ചേര്‍ത്ത 
പുളിപ്പില്ലാത്ത അപ്പവും എണ്ണ ചേര്‍ത്ത പുളി 
പ്പില്ലാത്ത അടകളും എണ്ണ ചേര്‍ത്ത്‌ നേര്‍ത്ത 
മാവില്‍ ഉണ്ടാക്കിയ അടകളും കൊണ്ടുവരണം. 
13ദൈവത്തിനു നന്ദി പറയാന്‍ ഒരുവന്‍ അര്‍ 
പ്പിക്കുന്ന വഴിപാടാണ്‌ സമാധാനബലി. ആ 
വഴിപാടിനോടൊപ്പം അയാള്‍ പുളിപ്പിച്ച 
മാവുകൊണ്ടുള്ള അപ്പം കൂടി വഴിപാടായി 
കൊണ്ടുവരണം. 4ഈ അപ്പങ്ങളില്‍ ഒരെണ്ണം 
സമാധാനബലിയുടെ രക്തം തളിച്ച പുരോഹി 
തന്‍ അവകാശപ്പെട്ടതാണ്‌. 15സമാധാനബലി 
യുടെ മാംസം അത്‌ അര്‍പ്പിക്കപ്പെടുന്ന ദിവസം 
തന്നെ ഭക്ഷിക്കേണ്ടതാണ്‌. ദൈവത്തിന്‌ നന്ദി 

















പ്രകടിപ്പിക്കാനുള്ള ഒരു മാര്‍ഗ്ഗമായാണ്‌ ഒരാള്‍ 





ബലി ഭക്ഷിക്കരുത്‌. അത്‌ തീയില്‍ ദഹിപ്പി 
ക്കണം. 


അപരാധബലി 

“അപരാധബലിയുടെ നിയമങ്ങള്‍ ഇതാ 

കുന്നു: ഇത്‌ അതിവിശുദ്ധമാകുന്നു. ഹോമ 
യാഗമൃത്തെ കൊന്ന അതേസ്ഥലത്തു തന്നെ 
പുരോഹിതന്‍ അപരാധബലിമൃഗത്തെയും 
കൊല്ലണം. അപരാധബലിമൃഗത്തിന്‍െറ രക്തം 
പുരോഹിതന്‍ യാഗപീഠത്തിനു ചുറ്റും തളി 
ക്കണം. 

3*അപരാധബലിമൃഗത്തിന്‍െറ മുഴുവന്‍ കൊ 
ഴുപ്പും പുരോഹിതന്‍ ബലിയര്‍പ്പിക്കണം. കൊ 
ഴുത്ത വാലും ആന്തരികാവയവങ്ങളെ പൊ 
തിയുന്ന കൊഴുപ്പും അയാള്‍ അര്‍പ്പിക്കണം. 
ണ്ടു വൃക്കകളും എടുപ്പില്‍ അതിനെ പൊതി 
യുന്ന കൊഴുപ്പും പുരോഹിതന്‍ അര്‍പ്പിക്കണം. 
കരളിന്‍െറ കൊഴുപ്പുള്ള ഭാഗവും അവന്‍ അര്‍ 
പ്പിക്കണം. വൃക്കയോടൊപ്പം അതും പുരോഹി 
ത൯ മാറ്റിയിരിക്കണം. ആ സാധനങ്ങളെല്ലാം 
പുരോഹിതന്‍ യാഗപീഠത്തില്‍ ഹോമിക്കണം. 
അത്‌ അഗ്നിയിലൂടെ യഹോവയ്ക്കു നല്‍കുന്ന 
ഒരു വഴിപാടാണ്‌. അതൊരു അപരാധബലി 
യാണ്‌. 

“പുരോഹിതന്‍റെ കുടുംബത്തിലെ ഏതു 
പുരുഷനും അപരാധബലിയില്‍നിന്നും ഭക്ഷി 
ക്കാം. അത്‌ അതിവിശുദ്ധമായതുകൊണ്ട്‌ ഒരു 
വിശുദ്ധസ്ഥലത്തിരുന്നേ ഭക്ഷിക്കാവൂ. "അപരാ 








ഈ ബലി അര്‍പ്പിക്കുന്നത്‌. പക്ഷേ പിറ്റേന്നു 
പ്രഭാതത്തിലേക്കു മാംസം ഒട്ടും അവശേഷിക്ക 
രുത്‌. 

16“ദൈവത്തിന്‌ ഒരു സമ്മാനം സമര്‍പ്പിക്കണം 
എന്നതു കൊണ്ടുമാത്രം ഒരാള്‍ ഒരു സമാധാന 
ബലി അര്‍പ്പിച്ചുവെന്നു വരാം. ചിലപ്പോള്‍ 
അതു ദൈവത്തിനുള്ള ഒരു പ്രത്യേക നേര്‍ച്ചയു 
മായിരിക്കും. അങ്ങനെയെങ്കില്‍ ബലി അത്‌ 
അര്‍പ്പിക്കുന്ന ദിവസം തന്നെ ഭക്ഷിക്കണം. 
എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കില്‍ അതു 
പിറ്റേന്നു രാവിലെ ഭക്ഷിക്കണം. പക്ഷേ ബലി 
മാംസംമൂന്നാം ദിവസവും മിച്ചമിരിക്കുന്നെങ്കില്‍ 
അതു ദഹിപ്പിച്ചു കളയണം. 18ഒരാള്‍ താന്‍ 
നടത്തിയ സമാധാനബലിയുടെ മാംസം 
മൂന്നാംദിവസം ഭക്ഷിക്കുന്നുവെങ്കില്‍ ദൈവം 
അയാളില്‍ സന്തുഷ്ടനല്ല. അവന്‍െറ ബലി 
യഹോവ കണക്കാക്കുകയില്ല. ബലി അശുദ്ധമാ 
വുകയും ചെയ്യും. അയാള്‍ ആ മാംസത്തിലല്ല 
മെങ്കിലും ഭക്ഷിച്ചു എന്നു വരികില്‍ തന്‍െറ 
പാപത്തിന്‌ അയാള്‍ ഉത്തരവാദിയായിരിക്കും. 

19“അശുദ്ധമായതെന്തിലെങ്കിലും സ്പര്‍ശിച്ച 
മാംസം ജനങ്ങള്‍ ഭക്ഷിക്കരുത്‌. അവര്‍ ആ 
മാംസം അഗ്നിയില്‍ ദഹിപ്പിക്കണം. ശുദ്ധിയു 
ളളവര്‍ക്കൊക്കെ സമാധാനബലി യില്‍നിന്നുള്ള 
മാംസം ഭക്ഷിക്കാം. മ്പക്ഷേ അശുദ്ധനായ 
ഒരാള്‍ യഹോവയ്ക്കവകാശപ്പെട്ട സമാധാന 
ബലിയില്‍നിന്നുള്ള മാംസം ഭക്ഷിച്ചാല്‍ 
അയാള്‍ തന്‍െറ ആളുകള്‍ക്കിടയില്‍നിന്നും 




















ധബലി പാപബലിപോലെ തന്നെയാണ്‌. ഇരു 
വഴിപാടുകള്‍ക്കും ഒരേ നിയമമാണ്‌. ബലി 
കര്‍മ്മം നടത്തുന്ന പുരോഹിതന്‍ അതിന്‍െറ 





വേര്‍പെടുത്തപ്പെടണം. 

2“തനുഷ്യരാലോ അശുദ്ധമൃഗങ്ങളാലോ 
അല്ലെങ്കില്‍ വെറുക്കപ്പെട്ട വസ്തുവിനാലോ 
അശുദ്ധമാക്കപ്പെട്ട എന്തിലെങ്കിലും ഒരാള്‍ 








107 


സ്പര്‍ശിച്ചാല്‍ അയാള്‍ അശുദ്ധനാകും. 
യഹോവയ്ക്കര്‍പ്പിക്കപ്പെട്ട സമാധാനബലിയു 
ടെ മാംസം അയാള്‍ ഭക്ഷിച്ചാല്‍ അയാളെ 
തന്‍െറ ജനങ്ങളില്‍നിന്നു വേര്‍പെടുത്തണം.” 
മായഹോവ മോശെയോടു പറഞ്ഞു, 23“യി। 
സ്രായേല്‍ജനതയോടു പറയുക: പശുക്കളൂ 
ടെയോ ചെമ്മരിയാടിന്‍െറയോ കോലാടിന്‍റെറ 
യോ കൊഴുപ്പ്‌ നിങ്ങള്‍ ഭക്ഷിക്കരുത്‌. 24സ്വയം 
ചത്തതോ മറ്റൂ മൃഗങ്ങള്‍ കൊന്നതോ ആയ 
ഏതെങ്കിലും മൃഗത്തിന്‍െറ കൊഴുപ്പ്‌ നിങ്ങള്‍ക്കു 
പയോഗിക്കാം. പക്ഷേ അത്‌ ഒരിക്കലും തിന്ന 
രുത്‌. 25അഗ്നിയിലൂടെ യഹോവയ്ക്കു സമര്‍ 
പ്പിക്കപ്പെട്ട ഒരു മൃഗത്തില്‍നിന്നുള്ള കൊഴുപ്പ] 
ആരെങ്കിലും ഭക്ഷിച്ചാല്‍ അയാള്‍ തന്‍റ 
സമൂഹത്തില്‍നിന്നും പുറത്താക്കപ്പെടണം. 
26“നിങ്ങള്‍ എവിടെ താമസിച്ചാലും ഒരു 
പക്ഷിയുടേയും മുഗത്തിനേറയും രക്തം ഭക്ഷി 
ക്കരുത്‌. 27ഒരാള്‍ രക്തം കഴിച്ചാല്‍ അയാളെ 
സമൂഹത്തില്‍നിന്നും പുറത്താക്കണം.” 





നീരാജനാര്‍പ്പണം 

22യഹോവ മോശെയോടു പറഞ്ഞു, 2“യി। 
സ്രായേല്‍ജനതയോട്‌ ഇങ്ങനെ പറയുക: 
ഒരാള്‍ യഹോവയ്ക്കു സമാധാനബലിയര്‍പ്പി 
ക്കാന്‍ വരുന്നുവെങ്കില്‍ ആ ബലിയുടെ ഒരു 
ഭാഗം യഹോവയ്ക്കു വഴിപാടായി കൊണ്ടു 
വരണം. 30അതു യഹോവയ്ക്കു അഗ്നിയിലൂ 
ടെ നല്‍കണം. അയാള്‍ തന്‍െറതന്നെ കൈക 
ളില്‍ ആ വഴിപാട്‌ കൊണ്ടുവരണം. മൃഗത്തി 
ന്‍െറ കൊഴുപ്പും നെഞ്ചും അയാള്‍ പുരോ 
ഹിനെ ഏല്പിക്കണം. നെഞ്ച്‌ യഹോവയുടെ 
മുമ്പില്‍ ഉയര്‍ത്തിക്കാണിക്കണം. അതാണ്‌ 
നീരാജനാര്‍പ്പണം. 31അനന്തരം പുരോഹിതന്‍ 
യാഗപീഠത്തില്‍വച്ച്‌ കൊഴുപ്പ്‌ ദഹിപ്പിക്കണം. 
പക്ഷേ മൃഗത്തിന്‍െറ നെഞ്ച്‌ അഹരോനും പുത്ര 
ന്മാര്‍ക്കും അവകാശപ്പെട്ടതാണ്‌. 32സമാധാനബ 
ലിയുടെ മൃഗത്തിന്‍റെ വലതുതുടയും നിങ്ങള്‍ 
പുരോഹിതനു നല്‍കണം. 3സമാധാനബലി 
യുടെ രക്തവും കൊഴുപ്പും അര്‍പ്പിക്കുന്ന പുരോ 
ഹിതനാണ്‌ വലതുതുടയുടെ അവകാശം. 34൭ 
ഹോവയായ ഞാന്‍ യിസ്രായേല്‍ജനതയുടെ 
സമാധാനബലിമൃഗത്തി൯ന്‍െറ വലതുതുടയും 
നീരാജനാര്‍പ്പണബലിയുടെ മൃഗത്തിന്‍െറ 
നെഞ്ചും എടുക്കുന്നു. എന്നിട്ട്‌ ഞാനത്‌ അഹ 
രോനും പുത്രന്മാര്‍ക്കുമായി നല്‍കുന്നു. യിസ്രാ 
യേല്‍ജനത എക്കാലത്തും ഈ ചട്ടം അനുസ 
രിക്കണം.” 

35അഹരോനും പുത്രന്മാര്‍ക്കും യഹോവയ്ക്കു 
അഗ്നിയിലൂടെ നല്‍കിയ വഴിപാടിന്‍്റെറ 
പങ്കായിട്ടു നല്‍കിയതാണത്‌. യഹോവയുടെ 
പുരോഹിതന്മാരായി പ്രവര്‍ത്തിക്കുമ്പോഴൊ 
ക്കെ അഹരോനും പുത്രന്മാര്‍ക്കും ബലിയുടെ 
ആ പങ്കു ലഭിക്കും.3പുരോഹിതരെ തെരഞ്ഞെ 
ടുത്തപ്പോള്‍ത്തന്നെ ആ ഭാഗം പുരോഹിതര്‍ക്കു 
നല്‍കണമെന്നു യഹോവ യിസ്രായേല്‍ജനത 
യോടു കല്ലിച്ചിരുന്നു. ജനങ്ങള്‍ ആ പങ്ക്‌ എന്ന 
ന്നേക്കും പുരോഹിതര്‍ക്കു നല്‍കണം. 

37അതെല്ലാമാണ്‌ ഹോമയാഗം, ധാന്യബലി, 
അപരാധബലി, സമാധാനബലി, പുരോഹിത 
രുടെ തെരഞ്ഞെടുപ്പ്‌ എന്നിവയുടെ നിയമ 
ങ്ങള്‍. യഹോവ സീനായിപര്‍വൃതത്തില്‍ 
വച്ചാണ്‌ മോശെയ്ക്ക്‌ ആ കല്പനകള്‍ നല്‍കി 
യത്‌. സീനായി മരുഭൂമിയില്‍ യഹോവയ്ക്കുള്ള 











ലേവ്യര്‍ 7:22-8:16 


വഴിപാടുകള്‍ കൊണ്ടുവരാന്‍ അവന്‍ യിനസ്ധ്രാ 
യേല്‍ ജനതയോടു കല്ലിച്ച ദിവസം തന്നെ 
യാണ്‌ ഈ നിയമങ്ങളും നല്‍കിയത്‌. 


മോശെ പുരോഹിതരെ തയ്യാറാക്കുന്നു 

യഹോവ മോശെയോടു പറഞ്ഞു, 2“അഹ 

രോനെയും അവന്‍െറ പുത്രന്മാരെയും 
വസ്ത്രങ്ങള്‍, അഭിഷേകതൈലം, പാപബലി 
യൂടെ കാള, രണ്ട്‌ ആണാടുകള്‍, കൂടയില്‍ പുളി 
പ്പില്ലാത്ത അപ്പം എന്നിവയോടൊപ്പം കൊണ്ടു 
വരിക. 3അനന്തരം ജനങ്ങളെ മുഴുവന്‍ സമ്മേ 
ളനക്കൂടാരത്തിനെറ കവാടത്തിങ്കല്‍ വിളിച്ചു 
കൂട്ടുക.” 4മോശെ, യഹോവയുടെ കല്പനയനു 
സരിച്ചു. ജനങ്ങള്‍ സമ്മേളനക്കൂടാരത്തിനെറ 
കവാടത്തിങ്കല്‍ ഒത്തുകൂടി. അപ്പോള്‍ മോശെ 
അവരോടു പറഞ്ഞു, “യഹോവ ചെയ്യാന്‍ 
ആജ്ഞാപിച്ചത്‌ ഇതാണ്‌.” 

അനന്തരം മോശെ അഹരോനെയും അവ 
ന്‍െറ പുത്രന്മാരെയും കൊണ്ടുവന്നു. അനന്തരം 
മോശെ അവരെ വെള്ളംകൊണ്ടു കഴുകി. 
എന്നിട്ട നെയ്തകുപ്പായം മോശെ അഹരോനെ 
ധരിപ്പിക്കുകയും അരപ്പട്ട അവനുചുറ്റും മുറുക്കു 
കയും ചെയ്തു. അനന്തരം മോശെ മേലങ്കി 
അഹരോനെ ധരിപ്പിച്ചു. അടുത്തതായി 
ഏഫോദും ധരിപ്പിച്ചു. എന്നിട്ട മനോഹ രമായ 
അരപ്പട്ടയും അഹരോനു കെട്ടിക്കൊടുത്തു. 
അങ്ങനെ മോശെ അഹരോനെ ഏഫോദ അണി 
യിച്ചു. 8ന്യായവിധിമാര്‍ച്ചട്ടയും മോശെ അഹ 
രോനെ ധരിപ്പിച്ചു. എന്നിട്ടവര്‍ ഈറീമും തുമ്മീ 
മും ന്യായവിധിമാര്‍ച്ചട്ടയുടെ കീശയിലിട്ടു. 
ദ്മാശെ തലപ്പാവ്‌ അഹരോന്‍റെ തലയിലണി 
യിക്കുകയും ചെയ്തു. തലപ്പാവിന്‍െറ മുമ്പില്‍ 
സ്വര്‍ണ്ണനെറ്റിപ്പട്ടവും മോശെ ചാര്‍ത്തി. വിശു 
ദ്ധകിരീടമാണ്‌ നെറ്റിപ്പട്ടം. യഹോവ കല്പിച്ചതു 
പോലെ തന്നെയാണ്‌ മോശെ ഇതെല്ലാം 
ചെയ്തത്‌. 

10അനന്തരം മോശെ അഭിഷേകതൈലമെ 
ടുത്ത്‌ വിശുദ്ധകൂടാരത്തിന്മേലും അതിലുള്ള 
സാധനങ്ങളിന്മേലും തളിച്ചു. അങ്ങനെ മോശെ 
അവയെ വിശുദ്ധമാക്കി. കുറച്ച്‌ അഭിഷേക 
തൈലമെടുത്ത്‌ മോശെ യാഗപീഠത്തില്‍ ഏഴു 
തവണ തളിച്ചു. യാഗപീഠത്തിലും അതിലെ 
ഉപകരണങ്ങളിലും പാത്രങ്ങളിലും മോശെ 
തൈലം തളിച്ചു. തൊട്ടിയിലും അതിന്‍െറ ചുവ 
ട്ടിലും മോശെ തൈലം തളിച്ച്‌ അവയെ വിശു 
ദ്ധമാക്കി. 12അനന്തരം കൂറേ അഭിഷേകതൈലം 
അഹരോന്‍െറ തലയിലും തളിച്ചു. അങ്ങനെ 
മോശെ അഹരോനെ വിശുദ്ധീകരിച്ചു. 13അന 
ന്തരം മോശെ അഹരോനെറ പുത്രന്മാരെ കൊ 
ണ്ടുവന്ന്‌ അവരെ നെയ്ത അങ്കി ധരിപ്പിച്ച്‌ 
അരപ്പട്ട മുറുക്കി, എന്നിട്ട്‌ അവരെ തലക്കെട്ടു 
ധരിപ്പിച്ചു. യഹോവയുടെ കല്പനയനൂസരി 
ച്ചാണ്‌ മോശെ ഇതെല്ലാം ചെയ്തത്‌. 

14അനന്തരം മോശെ പാപബലിയുടെ 
കാളയെ കൊണ്ടുവന്നു. അഹരോനും പുത്ര 
ന്മാരും തങ്ങളുടെ കൈകള്‍ കാളയുടെ തലയില്‍ 
വച്ചു. അപ്പോള്‍ മോശെ കാളയെ അറുത്ത്‌ 
അതിന്‍െറ രക്തം ശേഖരിച്ചു. മോശെ തന്‍െറ 
വിരല്‍ രക്തത്തില്‍ മുക്കി യാഗപീഠത്തിന്‍െറ 
എല്ലാ മൂലകളിലും തേച്ചു. അങ്ങനെ മോശെ 
യാഗപീഠം ബലിക്കായി ഒരുക്കി. 4കോളയുടെ 
ആന്തരഭാഗങ്ങളിലെ മുഴുവന്‍ കൊഴുപ്പും 
മോശെ എടുത്തു. രണ്ടു വൃക്കകളോടും അവ 
യിലെ കൊഴുപ്പോടുംകൂടി മോശെ കരളിന്‍െറ 




















ലേവ്യര്‍ 8:17-9:5 


കൊഴുത്ത ഭാഗങ്ങളും എടുത്തു. അനന്തരം 
മോശെ യാഗപീഠത്തില്‍വച്ച്‌ അതെല്ലാം ദഹി 
പ്പിച്ചു. പക്ഷേ കാളയുടെ തോല, ഇറച്ചി, 
ചാണകം എന്നിവ പാളയത്തിനു പുറത്തേക്കു 
കൊണ്ടുപോയി. പാളയത്തിനു പുറത്ത്‌ 
മോശെ അതെല്ലാം തീയിട്ടു. മോശെ ഈ ചെ 
യ്തതെല്ലാം യഹോവയുടെ കല്പനയനുസരി 
ച്ചായിരുന്നു. 

18അനന്തരം മോശെ ഹോമയാഗത്തിനുള്ള 
ആണാടിനെ കൊണ്ടുവന്നു. അഹരോനും പുത്ര 
ന്മാരും തങ്ങളുടെ കൈകള്‍ അതിനറെ തലയില്‍ 
വച്ചു. 19എന്നിട്ട്‌ മോശെ ആടിനെ കൊന്നു. 
രക്തമെടുത്ത്‌ അവന്‍ യാഗപീഠത്തിന്‍െറ ചുറ്റും 
തളിച്ചു. 2/24 മോശെ ആടിനെ കഷണങ്ങളാക്കി 
മുറിച്ചു. ആന്തരികഭാഗങ്ങളും കാലുകളും 
മോശെ വെള്ളത്തില്‍ കഴുകി. അനന്തരം മോശെ 
ആടിനെ മുഴുവന്‍ യാഗപീഠത്തില്‍വച്ചു ദഹി 
പ്പിച്ചു. തലയും ഇറച്ചിക്കഷണങ്ങളും കൊഴുപ്പും 
മോശെ ദഹിപ്പിച്ചു. അഗ്നിയിലൂടെ നടത്തിയ 
ഹോമയാഗമായിരുന്നു അത്‌. അതിന്‍െറ ഗന്ധം 
യഹോവയെ സന്തുഷ്ടനാക്കി.. യഹോവയുടെ 
കല്വനയനുസരിച്ചായിരുന്നു മോശെ ഇതെല്ലാം 
ചെയ്തത്‌. 

മാഅതിനുശേഷം മോശെ അടുത്ത ആണാ 
ടിനെ കൊണ്ടുവന്നു. അഹരോന്റെയും പുത്ര 
ന്മാരുടെയും പരരോഹിത്യാഭിഷേകത്തിനുള്ള 
ആടായിരുന്നു അത്‌. അഹരോനും പുത്രന്മാരും 
തങ്ങളുടെ കൈകള്‍ ആടിനന്‍െറ തലയില്‍ വച്ചു. 





108 


മോശെയോടു കല്ലിച്ചതനുസരിച്ചായിരുന്നു 
അത്‌. 

3യാഗപീഠത്തിലിരുന്ന അഭിഷേകതൈല 
വും കുറേ രക്തവും മോശെ എടുത്തു. അതില്‍ 
കൂറേ മോശെ അഹരോന്‍െറമേലും അവന്‍െറ 
വസ്ത്രങ്ങളിന്മേലും തളിച്ചു. അഹരോനോടൊ 
ത്തുണ്ടായിരുന്ന പൂത്രന്മാരുടെമേലും അവരുടെ 
വസ്ത്രങ്ങളിന്മേലും മോശെ രക്തം തളിച്ചു. 
അങ്ങനെ അഹരോനെയും അവന്‍െറ വസ്ത്ര 
ങ്ങളെയും പുത്രന്മാരെയും അവരുടെ വസ്ത്രങ്ങ 
ളെയും വിശുദ്ധമാക്കി. 

31അനന്തരം മോശെ അഹരോനോടും പുത്ര 
ന്മാരോടും പറഞ്ഞു, “നിങ്ങള്‍ എന്‍െറ കല്പന 
കള്‍ ഓര്‍ക്കുന്നില്ല? ഞാന്‍ പറഞ്ഞു, “അഹ 
രോനും പുത്രന്മാരും ഈ സാധനങ്ങള്‍ ഭക്ഷി 
ക്കണം.” അതിനാല്‍ ഈ അപ്പക്കൊട്ടയും പുരോ 
ഹിതരെ തെരഞ്ഞെടുക്കുന്ന ചടങ്ങിനന്‍െറ മാംസ 
വും നിങ്ങളെടുക്കുക. സമ്മേളനക്കൂടാരത്തി 
ന്‍െറ കവാടത്തില്‍വച്ച്‌ അവ വേവിക്കുക. അപ്പ 
വും മാംസവും അവിടെവച്ച്‌ ഭക്ഷിക്കുക. ഞാന്‍ 
പറഞ്ഞതുപോലെ അതു ചെയ്യണം. ദ്മമിച്ച 
മായി മാംസമോ അപ്പമോ ഉണ്ടെങ്കില്‍ അതു 
ദഹിപ്പിച്ചു കളയുക. പുരോഹിതന്മാരെ തെര 
ഞ്ഞെടുക്കുന്ന ചടങ്ങുകള്‍ ഏഴു ദിവസം നീണ്ടു 
നില്‍ക്കും. അത്രയും ദിവസം കഴിയുന്നതുവരെ 
നിങ്ങള്‍ സമ്മേളനക്കൂടാരത്തിന്‍െറ കവാടം 
വിട്ടുപോകരുത്‌. 34ഇന്നു ചെയ്ത കാര്യങ്ങള്‍ 
ചെയ്യാന്‍ യഹോവ കല്ലിച്ചിരുന്നു. നിങ്ങളെ 




















23അനന്തരം മോശെ ആടിനെ വധിച്ചു. അവന്‍ 
കുറേ രക്തം അഹരോന്‍െറ വലതു ചെവിയുടെ 
തുമ്പിലും വലതുകൈയുടെ തള്ളവിരലിലും 
വലതു പാദത്തിലെ തള്ളവിരലിലും പുരട്ടി. 
24എന്നിട്ട്‌ മോശെ അഹരോന്‍െറ പുത്രന്മാരെ 
യാഗപീഠത്തിനടുത്തേക്കു കൊണ്ടുവന്നു. കുറേ 
രക്തമെടുത്ത്‌ മോശെ അവരുടെ വലതു ചെവി 
യുടെ അകത്തും വലതുകൈയുടെ തള്ളവിരലി 
ലും വലതു പാദത്തിന്‍െറ തള്ളവിരലിലും 
പുരട്ടി. എന്നിട്ട്‌ മോശെ യാഗപീഠത്തിന്മേല്‍ 
ചുറ്റിലും രക്തമൊഴിച്ചു. മ്കൊഴുപ്പ്‌, തടിച്ച 
വാല്‌, ആന്തരികഭാഗങ്ങളിലുള്ള കൊഴുപ്പ്‌, കര 
ളിനെ മൂടുന്ന കൊഴുപ്പ, രണ്ടു വൃക്കകളും അവ 
യുടെ കൊഴുപ്പും വലതുകാല്‍ എന്നിവ മോശെ 
എടുത്തു. 2 ഒരു കൂട നിറയെ Mee eae 
അപ്പം എടുത്ത്‌ യഹോവയുടെ മുമ്പില്‍വച്ചു. 
മോശെ അതില്‍നിന്ന്‌ ഒരപ്പവും എണ്ണ ചേര്‍ത്ത 
ഒരപ്പവും പുളിപ്പിക്കാത്ത ഒരു അടയും എടുത്തു. 
മോശെ അവയെല്ലാം കൊഴുപ്പിലും ആണാടി 
ന്‍െറ വലതു തുടയിലും വച്ചു. 2അനന്തരം 
മോശെ അതെല്ലാം അഹരോന്‍െറയും അവന്‍െറ 
പുത്രന്മാരുടെയും കൈകളില്‍ വച്ചുകൊടുത്തു. 
മോശെ ആ കഷണങ്ങള്‍ എടുത്തുയര്‍ത്തി 
യഹോവയ്ക്കു നീരാജനാര്‍പ്പണബലിയായി 
അര്‍പ്പിച്ചു. 4പിന്നെ മോശെ അതെല്ലാം അഹ 
രോനന്‍െറെയും അവന്‍െറ പുത്രന്മാരുടെയും കൈ 
കളില്‍ നിന്നെടുത്തു. അവന്‍ അവ ഹോമയാഗ 
ത്തോടൊപ്പം യാഗപീഠത്തിന്മേല്‍വച്ചു ദഹി 
പ്പിചു. അഹരോനെയും പുത്രന്മാരെയും 
പുരോഹിതരാക്കിക്കൊണ്ടുള്ള ബലിയാണത്‌. 
അഗ്നിയിലൂടെ നടത്തിയ ഒരു വഴിപാട്‌. അതി 
നെറ ഗന്ധം യഹോവയെ സന്തുഷ്ടനാക്കി. 
29മതോശെ ആണാടിന്‍െറ നെഞ്ചെടുത്ത്‌ യഹോ 
വയ്ക്കു മുമ്പില്‍ നീരാജനാര്‍പ്പണം ചെയ്തു. 
പുരോഹിതരെ നിയമിക്കുന്നതിനു മോശെ 
യ്ക്കുള്ള ആടിന്‍റെ പങ്കാണത്‌. യഹോവ 























ശുദ്ധരാക്കുവാനാണ്‌ അവന്‍ ഇക്കാര്യങ്ങള്‍ കല്ലി 
ചത്‌. 35ഏഴു ദിവസത്തേക്ക്‌ രാത്രിയും പകലും 
നിങ്ങള്‍ സമ്മേളനക്കൂടാരത്തിന്‍െറ കവാടത്തി 
കല്‍ ഉണ്ടാവണം. യഹോവയുടെ കല്പനകള്‍ 
അനുസരിക്കാതിരുന്നാല്‍ നിങ്ങള്‍ വധിക്കു൭ 
ടും! ആ കല്പനകള്‍ യഹോവ എനിക്കു നല്‍കിയ 
താണ്‌.” 3അങ്ങനെ അഹരോനും അവന്‍െറ 
പൂത്രന്മാരും യഹോവ മോശെയോടു കല്ലിച്ച 
കാര്യങ്ങളെല്ലാം ചെയ്തു. 


ദൈവം പുരോഹിതരെ സ്വീകരിക്കുന്നു 
എട്ടാംദിവസം മോശെ അഹരോനെയും 
പുത്രന്മാരെയും വിളിച്ചു. യിസ്രായേലിലെ 
മൂപ്പന്മാരെയും അവന്‍ വിളിച്ചു. മോശെ അഹ 
രോനോടു പറഞ്ഞു, “ഒരു കാളയെയും ഒരു 
ആണാടിനെയും കൊണ്ടുവരിക. അവയ്ക്ക്‌ 
യാതൊരുവിധ കുറവും ഉണ്ടായിരിക്കരുത്‌. കാള 
ഒരു പാപബലിയും ആട്‌ ഹോമയാഗവും ആയി 
രിക്കും. ആ മൃഗങ്ങളെ യഹോവയ്ക്കു സമര്‍ 
പ്പിക്കുക. 3യിസ്രായേല്‍ജനതയോട ഇങ്ങനെ 
പറയുക, “പാപബലിക്കായി ഒരു ആണ്‍ 
കോലാടിനെ കൊണ്ടുവരിക. ഒരു കാളക്കുട്ടി 
യെയും ഒരു കുഞ്ഞാടിനെയും ഹോമയാഗത്തി 
നായി കൊണ്ടുവരിക. അവ ഒരു വയസ്സു തിക 
ഞ്ഞതും യാതൊരു കുറവുമില്ലാത്തതുമായ മൃഗ 
ങ്ങളായിരിക്കണം. ക്രു കാളയെയും ഒരു 
ആണാടിനെയും സമാധാനബലിക്കായി കൊ 
ണ്ടുവരിക. ആ മൃഗങ്ങളെയും എണ്ണ ചേര്‍ത്ത 
ധാന്യബലിയെയും കൊണ്ടുവന്നു യഹോവ 
യ്ക്കു സമര്‍പ്പിക്കുക. എന്തുകൊണ്ടെന്നാല്‍ 
ഇന്നു യഹോവ നിങ്ങള്‍ക്കു പ്രത്യക്ഷപ്പെടും.” 
ടഅതിനാല്‍ ജനങ്ങള്‍ മുഴുവന്‍ സമ്മേളനക്കൂ 
ടാരത്തില്‍ വന്നു. മോശെ കല്വിച്ചതനുസരി 
ച്ചുള്ള സാധനങ്ങളെല്ലാം അവര്‍ കൊണ്ടുവന്നു. 
എല്ലാവരും യഹോവയുടെ മുമ്പില്‍ നിന്നു. 











109 


മോശെ പറഞ്ഞു, “യഹോവ കല്ലിച്ച ആ കാര്യ 
ങ്ങള്‍ നിങ്ങള്‍ ചെയ്യണം. അപ്പോള്‍ യഹോവ 
യുടെ മഹത്വം നിങ്ങള്‍ക്കു പ്രതൃക്ഷപ്പെടും.” 

"അനന്തരം മോശെ അഹരോനോട ഇക്കാ 
ര്യങ്ങള്‍ പറഞ്ഞു. “ചെന്ന്‌ യഹോവ കല്ലിച്ചത 
നുസരിച്ചു പ്രവര്‍ത്തിക്കുക. യാഗപീഠത്തിലേ 
ക്കുപോയി പാപബലിയും ഹോമയാഗവും 
അര്‍പ്പിക്കുക. നിന്നെയും ജനങ്ങളെയും ശുദ്ധരാ 
ക്കുവാനുള്ള കാര്യങ്ങള്‍ ചെയ്യുക. ജനങ്ങളുടെ 
ബലികളും എടുത്ത്‌ അവരെ ശുദ്ധമാക്കുന്നതി 
നുള്ള കാര്യങ്ങള്‍ ചെയ്യുക.” 

അതിനാല്‍ അഹരോന്‍ യാഗപീഠത്തിലേക്കു 
പോയി. പാപബലിയ്ക്കുള്ള കാളയെ അവന്‍ 
കൊന്നു. അതു അവനുവേണ്ടിയുള്ള പാപബ 
ലിയായിരുന്നു. 3അനന്തരം അഹരോന്‍െറ പുത്ര 
ന്മാര്‍ അവന്‍െറ അടുത്തേക്കു രക്തം കൊണ്ടു 
വന്നു. അഹരോന്‍ തന്‍െറ വിരല്‍ രക്തത്തില്‍ 
മുക്കി യാഗപീഠത്തിന്റെ കൊമ്പുകളില്‍ 
പുരട്ടി. എന്നിട്ട അഹരോന്‍ രക്തം യാഗപീ 
ത്തിനെ ചുവട്ടിലും ഒഴിച്ചു. 14അഹരോന്‍ 
കൊഴുപ്പ്‌, വൃക്കകള്‍, കരളിന്‍െറ കൊഴുത്ത ഭാഗം 
എന്നിവ പാപബലിമൃഗത്തില്‍നിന്നും എടു 
ത്തു. യഹോവ മോശെയോടു കല്ലിച്ചതു പോ 
ലെ അവന്‍ അതെല്ലാം യാഗപീഠത്തില്‍ ഹോമി 
ച്ചു. മാംസവും തോലും അഹരോന്‍ പാളയ 
ത്തിനു പുറത്തുള്ള തീയില്‍ ദഹിപ്പിച്ചു. 

പിന്നെ, ഹോമയാഗത്തിനുള്ള മൃഗത്തെ 
അഹരോന്‍ കൊന്നു. മൃഗത്തെ കഷണങ്ങളാക്കി 
മുറിച്ചു. അഹരോന്‍റെ പുത്രന്മാര്‍ രക്തം അഹ 
രോനന്‍െറയടുത്തേക്കു കൊണ്ടുവന്നു. അഹ 
രോന്‍ രക്തം യാഗപീഠത്തിനു ചുറ്റും തളിക്കു 
കയും ചെയ്തു. 4അഹരോനന്‍െറ പുത്രന്മാര്‍ 
ഹോമയാഗമൃഗത്തിന്‍െറ ഇറച്ചിക്കഷണങ്ങളും 
തലയും അഹരോനു നല്‍കി. അപ്പോള്‍ അഹ 
രോന്‍ അവയെ യാഗപീഠത്തില്‍ ദഹിപ്പിച്ചു. 
14ഹോമയാഗമൃഗത്തിന്‍െറ ആന്തരികഭാഗങ്ങളും 
കാലുകളും അഹരോന്‍ വെള്ളത്തില്‍ കഴുകി. 
അവയേയും അവന്‍ യഗപീഠത്തില്‍ ദഹി 
പ്പിച്ചു. 

15അനന്തരം അഹരോന്‍ ജനങ്ങളുടെ വഴി 
പാടുകള്‍ കൊണ്ടുവന്നു. ജനങ്ങളുടെ പാപബ 
ലിയുടെ കോലാടിനെ അവന്‍ കൊന്നു. മുമ്പ 
ത്തെ പാപബലിയുടേതുപോലെ അവന്‍ 
ആടിനെ അര്‍പ്പിച്ചു. 1ഹോമയാഗമൃഗത്തെ 
അഹരോന്‍ കൊണ്ടുവന്നു. അവന്‍ അതിനെ 
യഹോവ കല്പിച്ചതുപോലെ അര്‍പ്പിച്ചു. 17അഹ 
രോന്‍ യാഗപീഠത്തില്‍ ധാന്യബലിയും അര്‍ 
പ്പിച്ചു. അവന്‍ ഒരു കൈനിറയെ ധാന്യം വാരി 
യെടുക്കുകയും അത്‌ പ്രഭാതത്തിലെ പതിവു 
ബലിക്കു പുറമേ യാഗപീഠത്തില്‍ ദഹിപ്പിക്കു 
കയും ചെയ്തു. 

18അഹരോന്‍ ജനങ്ങള്‍ക്കുവേണ്ടിയുള്ള സമാ 
ധാനബലിയുടെ കാളയേയും ആണാടിനേയും 
കൊല്ലുകയും അഹരോന്‍െറ പുത്രന്മാര്‍ അതി 
ന്‍െറ രക്തം അവന്‍െറയടുത്തു കൊണ്ടുവരി 
കയും ചെയ്തു. ആ രക്തം അഹരോന്‍ യാഗ 
പീഠത്തിനു ചുറ്റും തളിച്ചു. 13കാളയുടെയും 
ആടിനന്‍െറെയും കൊഴുപ്പും അഹരോനന്‍െറ പുത്ര 
ന്മാര്‍ കൊണ്ടുവന്നു. കൊഴുത്ത വാല്‍, ആന്ത 
രിക ഭാഗങ്ങളെ പൊതിയുന്ന കൊഴുപ്പ്‌, വൃക്ക 
കള്‍, കരളിന്‍െറ കൊഴുത്തഭാഗങ്ങള്‍ എന്നിവ 
അവര്‍ കൊണ്ടുവന്നു. 4അഹരോന്‍െറ പുത്ര 
ന്മാര്‍ ഈ കൊഴുത്ത ഭാഗങ്ങള്‍ കാളയുടെയും 
ആണാടിന്‍െറയും നെഞ്ചില്‍ വച്ചു. ആ കൊഴു 























ലേവ്യര്‍ 9:6-10:7 


ത്ത ഭാഗങ്ങള്‍ അഹരോന്‍ യാഗപീഠത്തില്‍ 
വച്ചു ദഹിപ്പിച്ചു. മോശെ കല്പിച്ചതു പോലെ 
അഹരോന്‍ നെഞ്ചുകളും വലതു തുടയും ഉയ 
ര്‍ത്തി യഹോവയ്ക്കു മുമ്പില്‍ നീരാജനാര്‍ 
പ്പണം നടത്തി. 

22അനന്തരം അഹരോന്‍ ജനങ്ങളുടെ നേര്‍ക്ക്‌ 
തന്‍റെ കൈകളുയര്‍ത്തി അവരെ അനുഗ്ര 
ഹിച്ചു. പാപബലിയും ഹോമബലിയും സമാ 
ധാനബലിയും അര്‍പ്പിച്ചതിനുശേഷം അവന്‍ 
യാഗപീഠത്തില്‍നിന്നും താഴേക്കിറങ്ങി വന്നു. 

2മോശെയും അഹരോനും സമ്മേളനക്കൂടാര 
ത്തിലേക്കു പോയി. അവര്‍ പുറത്തുവന്ന്‌ ജന 
ങ്ങളെ അനുഗ്രഹിച്ചു. അനന്തരം യഹോവ 
യുടെ മഹത്വം എല്ലാ ജനങ്ങള്‍ക്കുമായി പ്രത്യ 
ക്ഷപ്പെട്ടു. 24യഹോവയില്‍നിന്നും വന്ന 
അഗ്നി ഹോമയാഗവസ്തുക്കളെയും യാഗപീ 
ത്തിലെ കൊഴുപ്പിനെയും ദഹിപ്പിച്ചു. എല്പാ 
വരും അതു കണ്ടുനില്‍ക്കേ അവര്‍ ആര്‍ത്തു 
വിളിക്കുകയും നിലത്തു നമിക്കുകയും ചെയ്തു. 

















നാദാബിനെയും അബീഹൂവിനെയും 
ദൈവം നശിപ്പിക്കുന്നു 
അനന്തരം അഹരോനന്‍െറ പുത്രന്മാരായ 

] നാദാബും അബീഹൂവും പാപം ചെ 
യ്തു. അവരിരുവരും ഓരോ ധൂപകലശം എടു 
ത്തു. അവര്‍ വ്യത്യസ്തമായ തീകൊണ്ട്‌ ധൂപ 
ങ്ങള്‍ കത്തിച്ചു. മോശെ ഉപയോഗിക്കാന്‍ കല്ലി 
ച്ച അഗ്നി അവര്‍ ഉപയോഗിച്ചില്ല. 2അതി 
നാല്‍ യഹോവയില്‍നിന്നും വന്ന അഗ്നി 
നാദാബിനെയും അബീഹൂവിനെയും നശിപ്പി 
ച്ചു. അവര്‍ യഹോവയ്ക്കു മുമ്പില്‍വച്ച്‌ മരണ 
മടഞ്ഞു. 

മോശെ അഹരോനോടു പറഞ്ഞു, “യഹോ 
വ പറയുന്നു, “എന്‍െറയടുത്തു വരുന്ന പുരോ 
ഹിതന്മാര്‍ എന്നെ ആദരിക്കണം! ഞാന്‍ അവ 
ര്‍ക്ക്‌ വിശുദ്ധനായിരിക്കുകയും സകല ജനത്തി 
നും മുമ്പില്‍ മഹത്വപ്പെടുകയും വേണം.” അതി 
നാല്‍ തന്‍െറ പുത്രന്മാര്‍ മരണപ്പെടുന്നതിനെ 
പ്പറ്റി അഹരോന്‍ ഒന്നും പറഞ്ഞില്ല. 

4അഹരോന്‍െറ പിതൃവ്യനായ ഉസ്സീയേലിന്‌ 
രണ്ടു പുത്രന്മാരുണ്ടായിരുന്നു. മീശായേലും 
എത്സാഫാനും. മോശെ ആ പുത്രന്മാരോടു 
പറഞ്ഞു, “വിശുദ്ധസ്ഥലത്തിനന്‍െറ മു൯ഭാഗ 
ത്തേക്കു പോകുക. നിങ്ങളുടെ പിതൃസഹോദര 
പുത്രന്മാരുടെ മൃതദേഹങ്ങളുമെടുത്ത്‌ പാളയ 
ത്തിനു പുറത്തുപോകുക.” 

അതിനാല്‍ മീശായേലും എത്സാഫാനും 
മോശെയെ അനുസരിച്ചു. അവര്‍ നാദാബി 
നന്‍െറയും അബീഹൂവിനന്‍െറയും മൃതദേഹങ്ങള്‍ 
പാളയത്തിനു പുറത്തേക്കു കൊണ്ടുപോയി. 
മരിച്ചവര്‍ തങ്ങളുടെ നെയ്ത വിശിഷ്ട അങ്കി 
കളും ധരിച്ചിരുന്നു. 

അനന്തരം മോശെ, അഹരോനോടും തന്‍െറ 
പുത്രന്മാരായ എലെയാസാരിനോടും ഇന്ഥാമാ 
രിനോടും പറഞ്ഞു, “നിങ്ങള്‍ ദു:ഖം പ്രകടിപ്പി 
ക്കരുത്‌! നിങ്ങളുടെ വസ്ത്രങ്ങള്‍ വലിച്ചു കീറു 
കയോ തലമുടി പിഴുതെടുക്കുകയോ ചെയ്യ 
രുത്‌! നിങ്ങളുടെ ദു:ഖം പ്രകടിപ്പിക്കാതിരുന്നാല്‍ 
നിങ്ങള്‍ കൊല്ലപ്പെടുകയില്ല. യഹോവ എല്ലാ 
ജനങ്ങളോടും കോപിക്കുകയുമില്ല. മുഴുവന്‍ 
യിസ്രായേലുകാരും നിങ്ങളുടെ ബന്ധുക്ക 
ളാണ്‌്-അവര്‍, യഹോവ നാദാബിനെയും 
അബീഹൂവിനെയും ദഹിപ്പിച്ചതില്‍ വ്യസ 
നിച്ചു കൊള്ളട്ടെ. 7പക്ഷേ നിങ്ങള്‍ സമ്മേളന 








ലേവ്യര്‍ 10:8-11:17 


ക്കുടാരത്തിനന്‍െറെ കവാടം വിട്ടുപോകുക 
പോലും ചെയ്യരുത്‌. നിങ്ങള്‍ അവിടം വിട്ടു 
പോയാല്‍ നിങ്ങള്‍ മരിക്കും! എന്തെന്നോ? 
യഹോവയുടെ അഭിഷേകതൈലം നിങ്ങളുടെ 
മേല്‍ ഉണ്ട്‌.” അതിനാല്‍ അഹരോനും എലെയാ 
സാരും ഈഥാമാരും മോശെയെ അനുസരിച്ചു. 

അനന്തരം യഹോവ അഹരോനോടു പറ 
ഞ്ഞു 9“സമ്മേളനക്കൂടാരത്തിലേക്കു വരുമ്പോള്‍ 
നീയോ നിന്‍െറ പുത്രന്മാരോ വീഞ്ഞോ മറ്റു 
ലഹരിപാനീയങ്ങളോ കുടിക്കാന്‍ പാടില്ല. 
അതൊക്കെ കുടിച്ചാല്‍ നിങ്ങള്‍ മരിക്കും! ഈ 
നിയമം നിന്‍െറ തലമുറകളിലൂടെ നിലനില്‍ 
ക്കും. 19വിശുദ്ധവും അശുദ്ധവുമായ സാധന 
ങ്ങള്‍ നിങ്ങള്‍ വ്യക്തമായി വേര്‍തിരിച്ചു കാണ 
ണം. ശുദ്ധവും അശുദ്ധവുമായ സാധനങ്ങളെ 
യും നിങ്ങള്‍ വ്യക്തമായി വേര്‍തിരിക്കണം. 
11യഹോവ തന്‍െറ നിയമങ്ങള്‍ മോശെയ്ക്ക്‌ 
നല്‍കുകയും മോശെ ആ നിയമങ്ങള്‍ ജനങ്ങള്‍ 
ക്കു നല്‍കുകയും ചെയ്തു. ഈ നിയമങ്ങളെ 
റ്റിയെല്ലാം അഹരോന്‍, നീ ജനങ്ങളെ പഠിപ്പ്‌ 
ക്കണം.” 

12അഹരോന്‍െറ രണ്ടു പുത്രന്മാരായ എലെ 
യാസാരും ഈഥാമാരും ജീവിച്ചിരിക്കൂന്നുണ്ടാ 
യിരുന്നു. മോശെ അഹരോനോടും അവന്‍െറ 
രണ്ടു പുത്രന്മാരോടും സംസാരിച്ചു. മോശെ 
പറഞ്ഞു, “അഗ്നിയിലൂടെ നടത്തിയ ധാന്യ 
ബലിയുടെ കുറേ ബലികള്‍ അവശേഷിക്കു 
ന്നുണ്ട്‌. അതു നിങ്ങള്‍ ഭക്ഷിക്കുക. പുളിപ്പു 
ചേര്‍ക്കാതെ വേണം നിങ്ങളതു ഭക്ഷിക്കാന്‍. 
യാഗപീഠത്തിനരികിലിരുന്നു വേണം അതു 
ഭക്ഷിക്കാന്‍. എന്തെന്നാല്‍ അത്‌ ഒരു വിശുദ്ധ 
വഴിപാടാകുന്നു. 13അത്‌ യഹോവയ്ക്കു അഗ്നി 
യിലൂടെ അര്‍പ്പിച്ച വഴിപാടിന്‍െറ ഭാഗമാണ്‌. 
അതു നിനക്കും നിന്‍െറ പുത്രന്മാര്‍ക്കും അവ 
കാശപ്പെട്ട ഭാഗമാണെന്ന്‌ ഞാന്‍ നിങ്ങള്‍ക്കു 
നല്‍കിയ നിയമം പഠിപ്പിക്കുന്നു. പക്ഷേ 
നിങ്ങള്‍ ഒരു വിശുദ്ധസ്ഥലത്തുവച്ചു വേണം 
അതു ഭക്ഷിക്കാന്‍. 

14“നീരാജനാര്‍പ്പണബലിയുടെ മൃഗത്തിന്‍െറ 
നെഞ്ചും തുടയും നിനക്കും നിന്‍െറ പുത്ര 
ന്മാര്‍ക്കും പുത്രിമാര്‍ക്കും അവകാശപ്പെട്ടതാണ്‌. 
അതു നിങ്ങള്‍ ഒരു വിശുദ്ധസ്ഥലത്തുവച്ചല്ലെ 
ങ്കിലും വൃത്തിയുള്ള ഒരിടത്തുവച്ചു തിന്നുക, 
എന്തുകൊണ്ടെന്നാല്‍ അതു സമാധാനബലി 
യില്‍നിന്നുള്ളവയാണ്‌. യിസ്രായേല്‍ജനത ആ 
വഴിപാടുകള്‍ ദൈവത്തിനു സമര്‍പ്പിച്ചു. ആളു 
കള്‍ ആ മൃഗങ്ങളെ തിന്നുമെങ്കിലും അവയുടെ 
നെഞ്ച്‌ നിങ്ങള്‍ക്കുള്ളതാണ്‌. 1“അഗ്നിയില്‍ 
ഹോമിച്ചബലിയുടെ ഭാഗമെന്നനിലയില്‍ ജന 
ങ്ങള്‍ തങ്ങളുടെ മൃഗങ്ങളുടെ കൊഴുപ്പ്‌ കൊണ്ടു 
വരണം. സമാധാനബലിയുടെ മൃഗത്തിന്‍െറ 
തുടയും നീരാജനാര്‍പ്പണബലിയുടെ മൃഗത്തി 
ന്‍െറ നെഞ്ചും നീ കൊണ്ടുവരിക. യഹോവ 
യ്ക്കു മുമ്പില്‍ നീരാജനബലിയായി അര്‍പ്പിക്ക 











110 


ഞ്ഞു, 17“ആ മാംസം നിങ്ങള്‍ക്ക്‌ വിശുദ്ധ സ്ഥല 
ത്തുവച്ചു തിന്നാനുള്ളതായിരുന്നു! അതു വളരെ 
വിശുദ്ധമാണ്‌! നിങ്ങളെന്താണത്‌ യഹോവ 
യുടെ മുമ്പില്‍വച്ച്‌ ഭക്ഷിക്കാഞ്ഞത്‌? ജനങ്ങളെ 
വിശുദ്ധീകരിക്കാ൯- അവരുടെ പാപം ഇല്ലായ്മ 
ചെയ്യാനാണ്‌ യഹോവ അതു നിങ്ങള്‍ക്കു 
നല്‍കിയത്‌. 18ആ കോലാടിനന്‍െറ രക്തമാകട്ടെ 
വിശുദ്ധസ്ഥലത്തേക്കു കൊണ്ടുവരികയുമുണ്ടാ 
യില്ല. അതിനാല്‍ ഞാന്‍ കല്ലിച്ചതനുസരിച്ച്‌ 
നിങ്ങള്‍ ആ മാംസം വിശുദ്ധമേഖലയില്‍വച്ച്‌ 
ഭക്ഷിക്കണമായിരുന്നു!” 

പക്ഷേ അഹരോന്‍ മോശെയോടു പറഞ്ഞു, 
“നോക്കൂ അവരിന്ന്‌ അവരുടെ പാപബലിയും 
ഹോമയാഗവും യഹോവയ്ക്കു മുമ്പില്‍ 
കൊണ്ടുവന്നു. പക്ഷേ എനിക്കിന്ന്‌ എന്താണു 
സംഭവിച്ചതെന്ന്‌ നിനക്കറിയാം! ഞാനിന്ന്‌ 
പാപബലിയില്‍നിന്നുള്ളതു ഭക്ഷിച്ചിരുന്നുവെ 
ങ്കില്‍ യഹോവ എന്നില്‍ സന്തുഷ്ടനാകുമെന്നു 
നീ കരുതുന്നുണ്ടോ? ഇല്ല്യ” 

20അതു കേട്ട മോശെ അതംഗീകരിച്ചു. 














മാംസഭക്ഷണത്തിന്‍െറ നിയമങ്ങള്‍ 

യഹോവ മോശെയോടും അഹരോനോ 
] ടും പറഞ്ഞു, 2“യിസ്രായേല്‍ജനതയോടു 
പറയുക: ഇനി പറയുന്ന മൃഗങ്ങളെ നിങ്ങള്‍ക്കു 
തിന്നാം: ഇരട്ട കുളമ്പുള്ളവയും അയവിറക്കുന്ന 
വയുമായ മൃഗങ്ങളെ നിങ്ങള്‍ക്കു ഭക്ഷിക്കാം. 

ചില മൃഗങ്ങള്‍ അയവിറക്കുമെങ്കിലും 

അവയ്ക്ക്‌ ഇരട്ടകുളമ്പുണ്ടായിരിക്കുകയില്ല. ആ 
മൃഗങ്ങളെ ഭക്ഷിക്കരുത്‌. ഒട്ടകം, കുഴിമുയല്‍, 
മുയല്‍ എന്നിവ ആ ഗണത്തില്‍ പെട്ടവയാണ്‌. 
അതി നാല്‍ അവ നിങ്ങള്‍ക്ക്‌ അശുദ്ധമാകുന്നു. 
മറ്റുചില മൃഗങ്ങള്‍ക്കാവട്ടെ ഇരട്ടക്കുളമ്പുണ്ടാ 
യിരിക്കും. പക്ഷേ അവ അയവിറക്കുകയില്ല. 
അതിനാല്‍ അവയേയും തിന്നരുത്‌. പന്നി അങ്ങ 
നെയുള്ള മൃഗമായതിനാല്‍ അത്‌ നിങ്ങള്‍ക്കു 
ഭക്ഷണയോഗ്യമല്ല. 8ആ മൃഗങ്ങളുടെ മാംസം 
നിങ്ങള്‍ ഭക്ഷിക്കരുത്‌! അവയുടെ മൃതശരീരങ്ങള്‍ 
സ്പര്‍ ശിക്കുവാ൯ന്‍ പാടില്ല! അവ നിങ്ങള്‍ക്ക്‌ 
അശുദ്ധമാണ്‌. 








ജലജന്തുക്കളെ ഭക്ഷിക്കുന്നതിന്‍െറ 
നിയമങ്ങള്‍ 

നദിയിലോ സമുദ്രത്തിലോ ജീവിക്കുന്ന 
ഒരു ജീവിക്ക്‌ ചിറകും ചെതുമ്പലും ഉണ്ടെങ്കില്‍ 
നിങ്ങള്‍ക്കതിനെ തിന്നാം. 1011എന്നാല്‍ കട 
ലിലോ നദിയിലോ ജീവിക്കുന്ന ചിറകും ചെതു 
മ്പലുമില്ലാത്ത ജീവിയെ നിങ്ങള്‍ ഭക്ഷിക്കരുത്‌. 
അത്‌, നിങ്ങള്‍ക്കു മ്ളേച്ഛമാണെന്നു യഹോവ 
പറയുന്ന മൃഗങ്ങളിലൊന്നാണ്‌. അതിന്‍െറ ശവ 
ത്തെ തൊടുകപോലുമരുത്‌! 12ചിറകും ചെതുമ്പ 
ലൂമില്ലാത്ത ഏതൊരു സമുദ്രജീവിയേയും ദൈ 
വം മ്ളേച്ഛമെന്നു കല്ലിച്ചതാണെന്ന്‌ നിങ്ങള്‍ 














പ്പെടുന്ന അത്‌ വഴിപാടില്‍ നിങ്ങള്‍ക്കുള്ള പങ്കാ 
യിരിക്കും. അതു നിനക്കും നിന്‍െറ കുട്ടികള്‍ക്കും 
അവകാശപ്പെട്ടതാണ്‌. യഹോവ പറഞ്ഞതു 
പേലെ ബലിയുടെ ആ ഭാഗം എന്നും നിങ്ങ 
ളുടെ വീതമായിരിക്കും.” 

1മോശെ പാപബലിയുടെ കോലാടിനെ 
അന്വേഷിച്ചു. പക്ഷേ അത്‌ ഹോമിക്കപ്പെട്ടുകഴി 
ഞ്ഞിരുന്നു. മോശെയ്ക്കു അഹരോനന്‍െറ പുത്ര 
ന്മരായ എലെയാസാരിനോടും ഇഈഥാമാരി 
നോടും വളരെ കോപമുണ്ടായി. മോശെ പറ 


കണക്കാക്കണം. 


തിന്നരുതാത്ത പക്ഷികള്‍ 

13“ഇനി പറയുന്ന പക്ഷികള്‍ ദൈവത്താല്‍ 
വെറുക്കപ്പെടുന്നതുപോലെ അവയെ തിന്നു 
വാന്‍ കൊള്ളാത്തവയാണെന്ന്‌ നിങ്ങളും കരു 
തണം. കഴുകന്‍, ചെമ്പരുന്ത്‌, കടല്‍റാഞ്ചന്‍, 
14പരുന്ത്‌, എല്ലാ ഇനം പ്രാപ്പിടിയന്‍, 15 എല്ലാ 
യിനം കറുത്തപക്ഷികള്‍, ഒട്ടകപ്പക്ഷി, പുള്ള്‌, 
കടല്‍ക്കാക്ക, എല്ലായിനം കപോതാരി, 17മൂങ്ങ, 





111 


നീർക്കാക്ക, ഞാറപ്പക്ഷി, 8കുളക്കോഴി, പെരു 
ങ്കൊക്ക്‌, വെള്ളക്കഴുകന്‍, 19ബകം, യ 
ത്തില്‍പ്പെട്ട എല്ലാപക്ഷികളും ചകോതം, നര 
ച്ചീറ്‌ എന്നിവ. 


പ്രാണികളെ തിന്നുന്നതിനുള്ള നിയമങ്ങള്‍ 

20“ചിറകുകളുള്ളവയും നാലുകാലില്‍ നടക്കു 
വാന്‍ കഴിയുന്നവയുമായ പ്രാണികള്‍ 
തിന്നാന്‍ കൊള്ളരുതാത്തവയാണെന്ന്‌ യഹോ 
വ പറയുന്നു. അത്തരം പ്രാണികളെ ഭക്ഷിക്ക 
രുത്‌! 21നിലത്തു ചാടിനടക്കാന്‍ പാകത്തിന്‌ 
മുട്ടിന്‌ മുകളില്‍ സന്ധികള്‍ ഉള്ള കീടങ്ങളെ 
ഭക്ഷിക്കാം. 22എല്ലായിനം വെട്ടുക്കിളികളെയും 
എല്ലായിനം വിട്ടിലുകളെയും ചീവിടുകളെയും 
തുള്ള൯ന്‍വര്‍ഗ്ഗുത്തില്‍പ്പെട്ടവയെയും നിങ്ങള്‍ക്കു 
ഭക്ഷിക്കാം. 

2“പക്ഷേ നാലുകാലുകളും ചിറകുകളുമുള്ള 
മറ്റെല്ലാപ്രാണികളും തിന്നാന്‍ കൊള്ളരുതാത്ത 
വയാണെന്ന്‌ യഹോവ പറയുന്നു. 24ആ കീട 
ങ്ങള്‍ നിങ്ങളെ അശുദ്ധമാക്കിയേക്കാം. ഈ 
പ്രാണികളുടെ ശവത്തെ തൊടുന്നവന്‍ സായാ 
റനംവരെ അശുദ്ധനായിത്തീരും. 25ആ പ്രാണി 
കളുടെ ശവം കൈകൊണ്ടെടുക്കുന്നവന്‍ തന്‍റെ 
വസ്ത്രങ്ങള്‍ കഴുകണം. അയാള്‍ സായാഹ്നം 
വരെ അശുദ്ധനായിരിക്കും. 








മൃഗങ്ങളെക്കുറിച്ചു കൂടുതല്‍ നിയമങ്ങള്‍ 

227ചില മൃഗങ്ങളുടെ കുളമ്പ്‌ പിളര്‍ന്നിരിക്കു 
മെങ്കിലും അതു രണ്ടായി തിരിഞ്ഞിരിക്കില്ല. 
ചില മൃഗങ്ങള്‍ അയവിറക്കാത്തതായിരിക്കാം. 
ചില മൃഗങ്ങള്‍ ഇരട്ടക്കുളമ്പില്ലാത്തവയും കാല്പ 
ത്തി ഉരന്നി സഞ്ചരിക്കുന്നവയും ആയിരിക്കും. 
ആ മൃഗങ്ങള്‍ നിങ്ങള്‍ക്ക്‌ അശുദ്ധമാണ്‌. അവയെ 
സ്പര്‍ശിക്കുന്നവന്‍ സായാഹ്നം വരെ അശുദ്ധ 
നാകും. അവയുടെ ശവം എടുക്കുന്നവന്‍ 
തന്‍െറ വസ്ത്രം കഴുകണം. അയാള്‍ സായാഹ്നം 
വരെ അശുദ്ധനായിരിക്കും. ആ മൃഗങ്ങള്‍ നിങ്ങ 
ള്‍ക്കു മ്ളേച്ഛമാണ്‌. 








ഇഴജന്തുക്കളെപ്പറ്റിയുള്ള നിയമങ്ങള്‍ 

29“അശുദ്ധമായ ഇഴജന്തുക്കളെപ്പറ്റി ഇനി പറ 
യുന്നു: മരപ്പട്ടി, എലി, ഉടുമ്പും ആ വര്‍ഗ്ഗ 
Ss at 30പല്ലി, അരണ, പെരുമ്പല്പി, 
മണ്‍പല്ലി, ഓന്ത്‌ എന്നിവ. 31ആ ഇഴജന്തുക്കള്‍ 
നിങ്ങള്‍ക്കു അശുദ്ധമാണ്‌. അവയുടെ ശവം 
സ്പര്‍ശിക്കുന്നവന്‍ സായാഹ്നം വരെ അശുദ്ധ 
നായിരിക്കും. 


അശുദ്ധമൃഗങ്ങളെപ്പറ്റിയുള്ള നിയമങ്ങള്‍ 
32“അശുദ്ധമെന്നു കല്പിക്കപ്പെട്ട മൃഗങ്ങളിലേ 
തെങ്കിലും എന്തിന്‍െറയെങ്കിലുംമേല്‍ ചത്തുവീ 


ലേവ്യര്‍ 11:18-12:3 


ത്തിലിരിക്കുന്ന ഏതു പാനീയവും അശുദ്ധമാ 
യിത്തീരും. ചത്ത ഒരു അശുദ്ധമൃഗത്തിന്‍െറ 
ഏതെങ്കിലും ഭാഗം എന്തിന്‍െറയെങ്കിലുംമേല്‍ 
വീണാല്‍ ആ സാധനം അശുദ്ധമാകും. അതൊരു 
മണ്ണടുപ്പോ മണ്‍വറചട്ടിയോ ആയിക്കൊള്ളട്ടെ 
അതു പൊട്ടിച്ചുകളയണം. അത്‌ ഇനിയും ശുദ്ധ 
മായിരിക്കില്പ. അവ എന്നും നിങ്ങള്‍ക്ക്‌ അശു 
ദ്ധമായിരിക്കും. 

36“നീരുറവകളും കിണറുകളും ശുദ്ധമായിരി 
ക്കും. പക്ഷേ ഏതെങ്കിലും അശുദ്ധമൃഗങ്ങളുടെ 
ശവം തൊടുന്ന ഏതൊരാളും അശുദ്ധനായി 
ത്തീരും. 37ചത്ത അത്തരം മൃഗങ്ങളുടെ ഏതെങ്കി 
ലും ഭാഗം വിതയ്ക്കാനുള്ള വിത്തില്‍ വീഴുക 
യാണെങ്കില്‍ ആ വിത്ത്‌ ശുദ്ധമായിത്തന്നെയി 
രിക്കും. 3പക്ഷേ നിങ്ങള്‍ ആ വിത്തിനുമേല്‍ 
വെള്ളമൊഴിക്കുകയും അത്തരം ചത്തമൃഗങ്ങളു 
ടെ ഏതെങ്കിലും ഭാഗം ആ വിത്തിന്‍െറമേല്‍ 
വീഴുകയും ചെയ്താല്‍ ആ വിത്തുകള്‍ അശുദ്ധ 
മാണ്‌. 

39“നിങ്ങള്‍ ആഹാരത്തിന്‌ ഉപയോഗിക്കുന്ന 
ഒരു മൃഗം ചത്താല്‍, അതിനെ സ്പര്‍ശിക്കുന്ന 
വന്‍ സായാഹ്നം വരെ അശുദ്ധനായിരിക്കും. 
40ആ ചത്ത മൃഗത്തിന്‍റെ മാംസം കഴിക്കുന്നവന്‍ 
തന്റെ വസ്ത്രങ്ങള്‍ കഴുകണം. സായാഹ്നം 
വരെ അയാള്‍ അശുദ്ധനായിരിക്കും. ആ ചത്ത 
മൃഗത്തിന്‍റെ ശവം എടുക്കുന്നവ൯ന്‍ തന്‍െറ 
സ്തരങ്ങള്‍ കഴുകണം. അവനും സായാഹ്നം 
രെ അശുദ്ധനായിരിക്കും. 
41ഭൂമിയില്‍ ഇഴഞ്ഞു നടക്കുന്ന ജന്തുവിനെ 
നിങ്ങള്‍ തിന്നരുതെന്നു യഹോവ പറഞ്ഞി 
ട്ടുണ്ട്‌. നിങ്ങളതിനെ തിന്നരുത്‌. 4കദരംകൊണ്ട്‌ 
ഇഴയുന്ന പല്ലികളെയോ അനേകം കാലുകളു 
ഒളവയെയോ നാലുകാലില്‍ നടക്കുന്നവയെ 
യോ തിന്നരുത്‌. ആ മൃഗങ്ങളെ തിന്നരുത്‌! 43ആ 
ജന്തുക്കള്‍മൂലം നിങ്ങള്‍ മലിനപ്പെടാ൯ന്‍ ഇടയാ 
കരുത്‌. നിങ്ങള്‍ അശുദ്ധരാകരുത്‌! 4എന്തുകൊ 
ണ്ടെന്നാല്‍ നിങ്ങളുടെ ദൈവമായ യഹോവ 
ഞാനാകുന്നു! ഞാന്‍ വിശുദ്ധനാകയാല്‍ നിങ്ങ 
ളും വിശുദ്ധരായിരിക്കുക! അത്തരം ഇഴജന്തു 
ക്കള്‍ മൂലം നിങ്ങള്‍ അശുദ്ധരാകാതിരിക്കുക! 
4ടനിങ്ങളെ ഞാന്‍ ഈജിപ്തില്‍നിന്നും കൊണ്ടു 
വന്നു. നിങ്ങള്‍ എന്‍റെ വിശുദ്ധജനതയും 
ഞാന്‍ നിങ്ങളുടെ ദൈവവും ആയിരിക്കുന്നതി 
നാണ്‌ ഞാനതു ചെയ്തത്‌. ഞാന്‍ വിശുദ്ധനാകു 
ന്നു, അതിനാല്‍ നിങ്ങളും വിശുദ്ധരായിരി 
ക്കുക!” 

46വളര്‍ത്തുമൃഗങ്ങള്‍, പക്ഷികള്‍, ഭൂമിയിലെ 
മറ്റു മൃഗങ്ങള്‍ എന്നിവയെ സംബന്ധിച്ചുള്ള 
നിയമങ്ങളാണത്‌. കടലിലെ ജീവികളെയും 
ഭൂമിയിലെ ഇഴജന്തുക്കളെയും ഒക്കെ സംബന്ധി 
പുള്ള നിയമങ്ങളാണത്‌. 4ജുനങ്ങള്‍ക്കു ശുദ്ധമൃഗ 














വ 
വ 





ണാല്‍ ആ സാധനം അശുദ്ധമാകും. തടിസ്ധാ 
ധനമോ വസ്ത്രമോ തോലോ ചാക്കോ ഏതെ 
ങ്കിലും പണിയായുധമോ ആയിക്കൊള്ളട്ടെ 
അത്‌ വെള്ളത്തില്‍ നന്നായി കഴുകണം. അതു 
സായാഹ്നം വരെ അശുദ്ധമായിരിക്കും. അന 
ന്തരം അതു വീണ്ടും ശുദ്ധമായിത്തീരും. 33അത്ത 
രം അശുദ്ധമൃഗങ്ങളിലൊന്ന്‌ ഒരു മണ്‍പാത്രത്തി 
ലേക്കു ചത്തുവീഴുന്നു എന്നുവരികില്‍ ആ മണ്‍ 
പാത്രത്തിലുള്ള തെന്തും അശുദ്ധമായിത്തീരും. 
ആ പാത്രം പൊട്ടിച്ചുകളയണം. 34അശുദ്ധമായ 
മണ്‍പാത്രത്തിലെ വെള്ളം എന്തിനന്‍െറെയെ 
ങ്കിലുംമേല്‍ വീഴുകയാണെങ്കില്‍, ആ വസ്തു 
അശുദ്ധമായിത്തീരും. അശുദ്ധമായ മണ്‍പാത്ര 





ങ്ങളെയും അശുദ്ധമൃഗങ്ങളെയും വേര്‍തിരിച്ചറി 
യാനുള്ള ഉപദേശങ്ങളാണിവ. അങ്ങനെ ഏതു 
മൃഗത്തെ തിന്നാം ഏതു മൃഗത്തെ തിന്നരുത്‌ 
എന്നു ജനങ്ങള്‍ക്ക്‌ അറിയാന്‍ കഴിയും. 


പൂതിയ അമ്മമാര്‍ക്കുള്ള നിയമങ്ങള്‍ 

യഹോവ മോശെയോടു പറഞ്ഞു, 
] 2“യിസ്രായേൽജനതയോട്‌ ഇങ്ങനെ പറ 
യുക: “ഒരു സ്ത്രീ ഒരു ആണ്‍കുട്ടിക്കു ജന്മം 
നല്‍കിയാല്‍ അവള്‍ ഏഴു ദിവസത്തേക്ക്‌ അശു 
ദ്ധയായിരിക്കും. അതു അവള്‍ മാസംതോറും 
തീണ്ടാരിയാകുമ്പോഴത്തേതുപോലുള്ള അശു 
ദ്ധിയായിരിക്കും. 3എട്ടാംദിവസം കൂട്ടിയെ പരി 


ലേവ്യര്‍ 12:4-13:23 


ച്ഛേദനം ചെയ്യണം. 4പിന്നെ മുപ്പത്തിമൂന്നു 
ദിവസത്തേക്ക്‌ അവള്‍ രക്തശുദ്ധീകരണവ്രതം 
ആചരിക്കണം. ശുദ്ധമായ യാതൊന്നിനേയും 
അവള്‍ സ്പര്‍ശിക്കുവാന്‍ പാടില്ല. അവള്‍ 
ശുദ്ധയാകുംവരെ വിശുദ്ധസ്ഥലത്തു പ്രവേശി 
ക്കുവാന്‍ പാടില്ല. പക്ഷേ അവള്‍ ഒരു പെണ്‍കു 
ട്ടിക്കാണു ജന്മമരുളുന്നതെങ്കില്‍, അമ്മ രണ്ടാ 
ഴ്ചക്കാലത്തേക്ക്‌ ൃതുവായിരിക്കുമ്പോളെന്ന 
പോലെ അശുദ്ധയായിരിക്കും. അവളുടെ 
സ്രാവത്തില്‍ നിന്നും ശുദ്ധീകരിക്കപ്പെടുവാ൯ 
അറുപത്താറു ദിവസം അവള്‍ കാത്തിരി 





ക്കണം. 
“ശുദ്ധിവ്രതകാലം കഴിയുമ്പോള്‍ ആണ്‍കു 
ട്ടിയേയോ പെണ്‍കുട്ടിയേയോ പ്രസവിച്ച 


112 


തന്‍ പ്രഖ്യാപിക്കണം. വ്രണം വെറും ചൊറിയാ 
യിരിക്കാം. അയാള്‍ തന്‍െറ വസ്ത്രങ്ങള്‍ കഴുകി 
വീണ്ടും ശുദ്ധനാകണം. 

പക്ഷേ, അയാള്‍, ശുദ്ധനായെന്നു പുരോ 
ഹിത൯ന്‍ സാക്ഷ്യപ്പെടുത്തിയതിനുശേഷം 
ചൊറി കൂടുതല്‍ സ്ഥലത്തേക്കു വ്യാപിച്ചാല്‍ 
അയാള്‍ വീണ്ടും പുരോഹിതനെ സമീപിക്ക 
ണം. “പുരോഹിതന്‍ അയാളെ പരിശോധിക്ക 
ണം. ചൊറി ത്വക്കില്‍ വ്യാപിച്ചിട്ടുണ്ടെങ്കില്‍ 
അയാള്‍ അശുദ്ധനെന്ന്‌ പുരോഹിതന്‍ പ്രഖ്യാ 
പിക്കണം. അത്‌ കുഷ്ഠരോഗമാണ്‌. 

“ഒരാള്‍ക്ക്‌ കുഷ്ഠരോഗമുണ്ടായാല്‍ അയാളെ 
പുരോഹിതനന്‍െറ മുമ്പില്‍ കൊണ്ടുവരണം. 
10പുരോഹിത൯ന്‍ അയാളെ പരിശോധിക്കണം. 





അമ്മ സമ്മേളനക്കൂടാരത്തില്‍ വിശുദ്ധബലി 
es സമ്മേളനക്കുടാരത്തിനെറ കവാ 
ടത്തില്‍വച്ച്‌ അവള്‍ ആ ബലി പുരോഹിതനു 
നല്‍കണം. ഒരു വയസ്സായ ഒരു ആട്ടിന്‍കുട്ടിയെ 
അവള്‍ ഹോമയാഗത്തിനായി കൊണ്ടുവരണം. 
ഒരു ചെങ്ങാലിയെയോ പ്രാവിന്‍കുഞ്ഞിനെ 
യോ പാപബലിക്കായും കൊണ്ടുവരണം. 78അ 
വള്‍ക്ക്‌ ആട്ടിന്‍കുട്ടിയെ താങ്ങാനാവുകയി 
ല്ലെങ്കില്‍ രണ്ടു ചെങ്ങാലികളെയോ രണ്ടു 
പ്രാവി൯കുഞ്ഞുങ്ങളെയോ കൊണ്ടുവന്നാല്‍ 
മതി. ഒരു പക്ഷി ഹോമയാഗത്തിനും മറ്റേ പക്ഷി 
പാപബലിക്കും. പുരോഹിത൯ അവയെ 
യഹോവയ്ക്കു മുമ്പില്‍ ബലിയര്‍പ്പിക്കണം. 
അങ്ങനെ പുരോഹിതന്‍ അവളെ വിശുദ്ധയാ 
ക്കും. അപ്പോള്‍ അവള്‍ തനിക്കു നഷ്ടപ്പെട്ട 
രക്തത്തിത്നിന്നും ശുദ്ധയാകും. ഒരു ആണ്‍കു 
ഞ്ഞിനെയോ പെണ്‍കുഞ്ഞിനെയോ പ്രസവി 
ക്കുന്ന സ്ത്രീയെ സംബന്ധിക്കുന്ന നിയമമാ 


Ce 


ണത്‌. 








ത്വക്രോഗത്തെല്പറ്റിയുള്ള നിയമങ്ങള്‍ 
യഹോവ മോശെയോടും അഹരോ 
] നോടും പറഞ്ഞു, 2“ഒരാളൂടെ ശരീര 
ത്തിലെ ത്വക്കില്‍ ഒരു നീര്‍ക്കെട്ടോ ഒരു പൊട്ടോ 
ചൊറിയോ ഉണ്ടായെന്നു വരാം. അതൊരു 
കുഷ്ഠരോഗലക്ഷണമായി മാറുമ്പോള്‍ അയാ 
ളെ പുരോഹിതനായ അഹരോന്‍െറയോ അഹ 
രോന്‍െറ പുരോഹിതന്മാരായ പുത്രന്മാരുടെ 
യോ അടുത്തേക്കു കൊണ്ടുവരണം. 3രോഗി 
യുടെ ത്വക്കിലെ മുറിവിലേക്കു പുരോഹിതന്‍ 
നോക്കണം. അവിടത്തെ രോമം നരച്ചിട്ടുണ്ടെ 
ങ്കില്‍, വ്രണം അയാളുടെ ത്വക്കിനേക്കാള്‍ ആഴ 
ത്തിലാണെങ്കില്‍ അതു കുഷ്ഠരോഗമാണ്‌. 
രോഗിയെ പരിശോധിച്ചതിനുശേഷം പുരോ 
ഹിത൯ന്‍ ആ രോഗി അശുദ്ധനാണെന്നു പ്രഖ്യാ 
പിക്കണം. 
4്പിലപ്പോള്‍ ഒരാളുടെ തൊലിയില്‍ വെളു 
ത്തപാട്‌ ഉണ്ടായെന്നുവരാം. എന്നാല്‍ ആ പാട 
തൊലിയേക്കാള്‍ കുഴിഞ്ഞതല്ലാതിരിക്കുകയും 
പാടിലെ രോമം നരച്ചതല്ലാതെയുമിരിക്കുകയാ 
ണെങ്കില്‍ പുരോഹിതന്‍ അയാളെ മറ്റുള്ളവ 
രില്‍നിന്നും ഏഴു ദിവസം അകറ്റി നിര്‍ത്തണം. 
ഏഴാംദിവസം, പുരോഹിതന്‍ അയാളെ പരി 
ശോധിക്കണം. വ്രണം മാറിയിട്ടില്ലെന്നും തൊലി 
യില്‍ വ്യാപിച്ചിട്ടില്ലെന്നും കണ്ടാല്‍ അയാളെ 
ഏഴു ദിവസംകൂടി അകറ്റി നിര്‍ത്തണം. ഏഴു 
ദിവസങ്ങള്‍ക്കുശേഷം പുരോഹിതന്‍ അയാളെ 
വീണ്ടും പരിശോധിക്കണം. വ്രണം മങ്ങിയിട്ടു 
ണ്ടെങ്കില്‍, തൊലിയില്‍ വ്യാപിക്കാതിരുന്നിട്ടു 
ണ്ടെങ്കില്‍, അയാള്‍ ശുദ്ധനാണെന്ന്‌ പുരോഹി 











തൊലിയില്‍ വെളുപ്പുനിറത്തില്‍ നീര്‍ക്കെട്ടും 
ആ ഭാഗത്തെ രോമങ്ങള്‍ നരച്ചും നീര്‍ക്കെട്ടില്‍ 
പച്ചമാംസവും കണ്ടാല്‍ അയാളുടെ തൊലി 
യില്‍ കുറേക്കാലമായി തുടര്‍ന്നുവരുന്ന കുഷ്ഠ 
രോഗമാണത്‌. അയാള്‍ അശുദ്ധനാണെന്ന്‌ 
പുരോഹിതന്‍ പ്രഖ്യാപിക്കണം. പുരോഹിതന്‍ 
അയാളെ കുറച്ചുകാലത്തേക്ക്‌ മറ്റുള്ളവരില്‍ 
നിന്നും മാറ്റിപാര്‍പ്പിക്കേണ്ടതില്ല. എന്തെന്നാല്‍ 
അയാള്‍ അശുദ്ധനാണെന്ന്‌ പുരോഹിതന്‍ 
നിശ്ചയമായിക്കഴിഞ്ഞു. 

12“ചിലപ്പ്പോള്‍ ഒരു ത്വക്രോഗം ഒരാളുടെ 
ശരീരമാകെ വ്യാപിക്കാനിടയുണ്ട. ആ രോഗം 
അയാളില്‍ ആപാദചുഡം വ്യാപിചെന്നു 
വരാം. പുരോഹിതന്‍ അയാളുടെ ദേഹമാസ 
കലം പരിശോധിക്കണം. 13ത്വക്രോഗം ശരീരം 
മുഴുവന്‍ ബാധിച്ചിട്ടുണ്ടെന്നും അയാളുടെ 
ത്വക്കിനെ മുഴുവന്‍ അത്‌ വെളുത്തതാക്കിയെ 
ന്നും മനസ്സിലാക്കിയാല്‍ പുരോഹിതന്‍ അയാ 
ളെ ശുദ്ധനാണെന്നു പ്രഖ്യാപിക്കണം. പക്ഷേ 
അയാള്‍ക്കു പച്ചമാംസം തുറിച്ചുനില്‍ക്കുന്ന 
ത്വക്കാണുള്ളതെങ്കില്‍ അയാള്‍ ശുദ്ധനല്ല. പച്ച 
മാംസം തള്ളിനില്‍ക്കുന്നതു കണ്ടാല്‍ അയാള്‍ 
അശുദ്ധനെന്നു പുരോഹിതന്‍ പ്രഖ്യാപിക്കണം. 
പച്ചമാംസം അശുദ്ധമാണ്‌. അതു കുഷ്ഠരോഗം 
തന്നെ. 

16പച്ചമാംസം നിറം മാറി വെളുത്ത തൊലി 
യാകുന്നുവെങ്കില്‍ അയാള്‍ പുരോഹിതന്‍െറ 
യടുത്തേക്കു വരണം. 1"പുരോഹിതന്‍ അയാളെ 
പരിശോധിക്കണം. രോഗബാധ വെളുപ്പുനിറം 
ആവുകയുണ്ടായിട്ടുണ്ടെങ്കില്‍ രോഗം ബാധിച്ച 
വന്‍ ശുദ്ധനായി. അയാള്‍ ശുദ്ധനാണ്‌. 

18“ഒരാളുടെ തൊലിയില്‍ ഒരു പരുവന്നു കരി 
ഞ്ഞെന്നിരിക്കട്ടെ. 9ആ പരു ഒരു വെളുത്ത 
നീര്‍ക്കെട്ടോ ചെമപ്പുകലര്‍ന്ന വെള്ളപ്പാണ്ടോ 
ആയെന്നു വന്നാല്‍ അയാള്‍ ആ പാണ്ട്‌ പുരോ 
ഹിതനെ കാണിക്കണം. 2പുരോഹിതന്‍ അതു 
പരിശോധിക്കണം. നീര്‍ക്കെട്ട്‌ തൊലിയില്‍ 
നിന്നും കുഴിഞ്ഞുള്ളതും അതിലെ രോമങ്ങള്‍ 
വെളുത്തതാകുകയും ചെയ്താല്‍ അയാള്‍ അശു 
ദ്ധനെന്ന്‌ പുരോഹിതന്‍ പ്രഖ്യാപിക്കണം. അത്‌ 
പരുവില്‍നിന്നും ഉണ്ടായ കുഷ്ഠമാണ്‌. പുരോ 
ഹിതന്‍ പാടു പരിശോധിക്കുമ്പോള്‍ അതിലെ 
രോമം വെളുത്തതല്ലാതിരിക്കുകയും, അത്‌ തൊ 
ലിയേക്കാള്‍ കുഴിഞ്ഞതല്ലാതിരിക്കുകയും, 
പക്ഷേ മങ്ങിയതായിരിക്കുകയും ആയാല്‍ 
അയാളെ പുരോഹിതന്‍ ഏഴു ദിവസത്തേക്കു 
മാറ്റിത്താമന്സിപ്പിക്കണം. 2പാട്‌ ത്വക്കില്‍ വ്യാ 
പിക്കുകയാണെങ്കില്‍, അയാള്‍ അശുദ്ധനാണെ 
ന്ന്‌ പുരോഹിതന്‍ പ്രഖ്യാപിക്കണം. അതൊരു 
രോഗമാണ്‌. പക്ഷേ പാട അതിന്‍െറ സ്ഥാന 








113 


ത്തു തുടരുകയും വ്യാപിക്കാതിരിക്കുകയും 
ചെയ്യുന്നുവെങ്കില്‍ അത്‌ പഴയ ചൊറിയുടെ 
പാടായിരിക്കും. പുരോഹിതന്‍ അയാളെ ശുദ്ധ 
നെന്നു പ്രഖ്യാപിക്കണം. 

2425“ഒരാളുടെ തൊലിയില്‍ ഒരു പൊള്ളലു 
ണ്ടായെന്നു വരാം. ആ ഭാഗത്തെ മാംസം ചെമ 
പ്പുകലര്‍ന്ന വെള്ളനിറമോ വെറും വെള്ളനിറ 
മോ ആയിത്തീരുന്നുവെങ്കില്‍ പുരോഹിതന്‍ 
അതു പരിശോധിക്കണം. ആ വെളുത്തപാട്‌ 
ത്വക്കിനേക്കാള്‍ ആഴത്തിലുള്ളതും അതിലെ 
രോമങ്ങള്‍ നരച്ചതുമാണെങ്കില്‍ അതു കുഷ്ഠ 
മാണ്‌. പൊള്ളലില്‍ കുഷ്ഠം പൊട്ടിയിരിക്കുന്നു. 
അയാള്‍ അശുദ്ധനാണെന്ന്‌ പുരോഹിതന്‍ 
പ്രഖ്യാപിക്കണം. അതൊരു കുഷ്ഠരോഗമാണ്‌. 
2%പുരോഹിതന്‍ പാടു പരിശോധിക്കുമ്പോള്‍ 
അതില്‍ വെളുത്ത രോമം കാണാതിരിക്കുകയും 
പാട്‌ ത്വക്കിനേക്കാള്‍ കുഴിഞ്ഞതല്ലാതായിരിക്കു 
കയും പക്ഷേ ഏറെക്കുറെ മങ്ങിയിരിക്കുകയും 
ചെയ്താല്‍ പുരോഹിതന്‍ അയാളെ ഏഴു ദിവ 
സത്തേക്കു മാറ്റിപ്പാര്‍പ്പിക്കണം. 27ഏഴാം ദിവസം 
പുരോഹിതന്‍ വീണ്ടും അയാളെ പരിശോധി 
ക്കണം. പാട്‌ ത്വക്കില്‍ വ്യാപിക്കുകയാണെങ്കില്‍ 
അയാള്‍ അശുദ്ധനാണെന്ന്‌ പുരോഹിതന്‍ 
പ്രഖ്യാപിക്കണം. അത്‌ കുഷ്ഠരോഗമായിരി 
ക്കും. 

പക്ഷേ പാട്‌ ത്വക്കില്‍ വ്യാപിക്കാതിരി 
ക്കുകയും മങ്ങുകയും ചെയ്തിട്ടുണ്ടെങ്കില്‍ അതു 
പൊള്ളലിനന്‍െറ നീര്‍ക്കെട്ടാണ്‌. അയാള്‍ ശുദ്ധ 
നാണെന്ന്‌ പുരോഹിതന്‍ പ്രഖ്യാപിക്കണം. 
അതു പൊള്ളലിനന്‍െറ പാടുമാത്രമാണ്‌. 

29“ഒരൊളുടെ തലയോട്ടിയിലോ താടിയിലോ 
ഒരു രോഗമുണ്ടായെന്നു വരാം. 34പുരോഹിതന്‍ 
ആ രോഗം പരിശോധിക്കണം. അത്‌ ത്വക്കില്‍ 
കുഴിഞ്ഞതും അതിനുചുറ്റുമുള്ള രോമം നേര്‍ 
ത്തതും മഞ്ഞയാവുകയും ചെയ്തിട്ടുണ്ടെങ്കില്‍ 
അയാള്‍ അശുദ്ധനാണെന്ന്‌ പുരോഹിതന്‍ 
പ്രഖ്യാപിക്കണം. അത്‌ കടുപ്പമേറിയ ഒരു ത്വക്‌ 
രോഗമാണ്‌. 31രോഗം തൊലിയില്‍ ആഴ്ന്നിറ 
ങ്ങാതിരിക്കുകയും അതില്‍ കറുത്ത രോമം ഇല്ലാ 
തിരിക്കുകയും ചെയ്താല്‍ പുരോഹിതന്‍ അയാ 
ളെ ഏഴു ദിവസത്തേക്കു മാറ്റിത്താമസിപ്പി 
ക്കണം. 3ഏഴാംദിവസം പുരോഹിതന്‍ അതു 
വീണ്ടും പരിശോധിക്കണം. രോഗം വ്യാപിക്കാ 
തിരിക്കുകയും മഞ്ഞരോമങ്ങള്‍ അതിലില്ലാതി 
രിക്കുകയും രോഗം ത്വക്കില്‍ ആഴത്തിലിറങ്ങാ 
തിരിക്കുകയും ചെയ്യുന്നുവെങ്കില്‍ 33അയാള്‍ 
ക്ഷനരരം ചെയ്യണം. പക്ഷേ അയാള്‍ തന്‍െറ 
ചിരങ്ങില്‍ ക്ഷരം ചെയ്യരുത്‌. പുരോഹിതന്‍ 
അയാളെ ഏഴു ദിവസത്തേക്കുകൂടി മാറ്റിത്താ 
മസിപ്പിക്കണം. 34ഏഴാംദിവസം പുരോഹിതന്‍ 
ചിരങ്ങ്‌ പരിശോധിക്കണം. അത്‌ വ്യാപിക്കാ 
തിരിക്കുകയും ത്വക്കില്‍ ആഴത്തിലിറങ്ങാതിരി 
ക്കുകയും ചെയ്തിട്ടുണ്ടെങ്കില്‍ അയാള്‍ ശുദ്ധ 
നാണെന്ന്‌ പുരോഹിതന്‍ പ്രഖ്യാപിക്കണം. 
അയാള്‍ തന്‍െറ വസ്ത്രങ്ങള്‍ കഴുകി ശുദ്ധനാ 
കണം. 

പക്ഷേ അയാള്‍ ശുദ്ധനായതിനുശേഷം 
രോഗം ത്വക്കില്‍ വ്യാപിക്കുകയാണെങ്കില്‍, 
36പുരോഹിതന്‍ അയാളെ വീണ്ടും പരിശോധി 
ക്കണം. രോഗം തൊലിയില്‍ വ്യാപിച്ചിട്ടുണ്ടെ 
ങ്കില്‍ പുരോഹിതന്‍ മഞ്ഞരോമം അന്വേഷിക്കേ 
ണ്ടതില്ല. ആ മനുഷ്യന്‍ അശുദ്ധന്‍ തന്നെ. 
പക്ഷേ രോഗം നിയന്ത്രിതമായിട്ടുണ്ടെന്നും 
കറുത്തരോമം അതില്‍ കിളിര്‍ക്കുന്നുണ്ടെന്നും 











ലേവ്യര്‍ 13:24-55 


കണ്ടാല്‍ രോഗം ഭേദമായി എന്നു കരുതണം. 
അയാള്‍ ശുദ്ധനുമാണ്‌. അത്‌ പുരോഹിതന്‍ 
പ്രഖ്യാപിക്കണം. 

38“ഒരാളുടെ ത്വക്കില്‍ വെളുത്ത പാടുകള്‍ 
കണ്ടാല്‍, 39പാട്‌ ത്വക്കില്‍ വ്യാപിച്ചിട്ടുണ്ടെ 
ങ്കില്‍, മഞ്ഞരോമം പുരോഹിതന്‍ അന്വേഷി 
ക്കേണ്ടതില്പ. കാരണം അതു നിരുപദ്രവകരമായ 
ചുണങ്ങാണ്‌. ആ മനുഷ്യന്‍ ശുദ്ധനുമാണ്‌. 

40“ഒരാളുടെ തലയിലെ മൂടി കൊഴിഞ്ഞു 
പോയെന്നുവരാം. അതു വെറും കഷണ്ടിയാണ്‌. 
അതിനാല്‍ അയാള്‍ ശുദ്ധനുമാണ്‌. 4്തലയുടെ 
വശങ്ങളിലെ മുടിയാണ്‌ കൊഴിയുന്നതെങ്കില്‍ 
അയാളും ശുദ്ധനാണ്‌. അതും ഒരുതരം കഷണ്ടി 
തന്നെ. ദ്പക്ഷേ തലയോട്ടിയില്‍ ചുവപ്പു 
കലര്‍ന്ന വെള്ളപ്പാണ്ടു കണ്ടാല്‍ അതൊരു ത്വക്‌ 
രോഗമാണ്‌. 4ഒരു പുരോഹിതന്‍ അയാളെ പരി 
ശോധിക്കണം. ചിരങ്ങിലെ നീര്‍ക്കെട്ട്‌ ചുവപ്പു 
കലര്‍ന്ന വെളുപ്പുനിറമായി കുഷ്ഠംപോലെ 
കാണപ്പെടുകയാണെങ്കില്‍, 44അയാള്‍ കുഷ്ഠ 
രോഗിയും അശുദ്ധനുമാണ്‌. അക്കാര്യം പുരോ 
ഹിതന്‍ പ്രഖ്യാപിക്കണം. 

4ട“ഒരാള്‍ക്കു കുഷ്ഠമുണ്ടെങ്കില്‍ അയാള്‍ ജന 
ങ്ങള്‍ക്കു മുന്നറിയിപ്പു നല്‍കിയിരിക്കണം. 
അയാള്‍ “അശുദ്ധന്‍, അശുദ്ധന്‍” എന്നു വിളിച്ചു 
കൂകണം. അയാളൂടെ വസ്ത്രങ്ങള്‍ കീറിയിരി 
ക്കണം. തലമുടി അയാള്‍ പറത്തിയിടണം. 
അയാള്‍ തന്‍െറ വായ്പൊത്തിയിരിക്കുകയും 
വേണം. 4രോഗമുള്ളിടത്തോളം കാലം അയാള്‍ 
അശുദ്ധനായിരിക്കും. അശുദ്ധനായ അയാള്‍ ഒറ്റ 
യ്ക്ക്‌ ജീവിക്കണം. അയാളുടെ വീട്‌ പാളയ 
ത്തിനു പുറത്തായിരിക്കണം. 

4748“പില വസ്ത്രങ്ങളില്‍ പൂപ്പല്‍പിടിച്ചേ 
ക്കാം. ആ വസ്ത്രം ലിനനോ കമ്പിളിയോ 
ആകട്ടെ. അത്‌ ഉനടും പാവും നെയ്തതാകട്ടെ. 
അഥവാ പൂപ്പല്‍ പിടിച്ചത്‌ ഒരു കഷണം 
തോലിലോ തോലുകൊണ്ടുണ്ടാക്കിയ വസ്തു 
ക്കളിലോ ആയിരിക്കാം. പൂപ്പല്‍ പച്ചയോ 
ചുവപ്പോ നിറത്തിലാകട്ടെ, അതു പുരോഹി 
തനെ കാണിക്കണം. ട്പുരോഹിതന്‍ പൂപ്പല്‍ 
പരിശോധിക്കണം. അയാള്‍ അത്‌ ഏഴു ദിവസ 
ത്തേക്കു ഒരു പ്രത്യേകസ്ഥലത്ത്‌ മാറ്റിവ 
യ്ക്കണം. 51ട5ാഏഴാം ദിവസം പുരോഹിതന്‍ 
പൂപ്പല്‍ പരിശോധിക്കണം. തോലിന്മേലാണോ 
വസ്ത്രത്തിന്മേലോണോ പൂപ്പല്‍ എന്നതു 
പ്രശ്നമല്ല. വസ്ത്രം നെയ്തതോ തുന്നിയതോ 
എന്നതും പ്രശ്നമല്ല. തോല്‍ എന്തിനുപയോഗി 
ക്കുന്നു എന്നും നോക്കേണ്ടതില്ല. പൂപ്പല്‍ പരന്നി 
ട്ടുണ്ടെങ്കില്‍, വസ്ത്രവും തോലും അശുദ്ധമാണ്‌. 
ബാധ അശുദ്ധമാണ്‌. പുരോഹിതന്‍ അങ്ങനെ 
യുള്ള വസ്ത്രവും തോലും കത്തിക്കണം. 

53“പൂപ്പല്‍ വ്യാപിച്ചിട്ടല്ലെന്നു പുരോഹി 
തന്‍ കണ്ടെത്തിയാല്‍ ആ വസ്ത്രമോ തോലോ 
കഴുകിയാല്‍ മതി. അതു വസ്ത്രമാണോ തോലാ 
ണോ എന്നും നെയ്തതോ തുന്നിയതോ എന്നും 
നോക്കേണ്ടാ. അതു കഴുകിയിരിക്കണം. 53തൂണി 
യും തോലും കഴുകാന്‍ പുരോഹിതന്‍ ജനങ്ങ 
ളോടു കല്ലിക്കണം. അനന്തരം ആ വസ്ത്രം 
ഏഴു ദിവസത്തേക്കുകൂടി മാറ്റിവയ്ക്കണം. $$ആ 
സമയത്തിനുശേഷം പുരോഹിതന്‍ വീണ്ടും 
പരിശോധിക്കണം. പൂപ്പല്‍ അപ്പോഴും അങ്ങ 
നെ തന്നെ നിലനില്‍ക്കുന്നുവെങ്കില്‍ ആ 
വസ്തു അശുദ്ധമാണ്‌. അതു വ്യാപിച്ചിട്ടുണ്ടോ 
എന്നതു പ്രശ്നമല്ല. ആ വസ്തു നിങ്ങള്‍ ദഹി 
പ്പിച്ചു കളയണം. 





























ലേവ്യര്‍ 13:56-14:21 


ടപുരോഹിതനന്‍െറെ പരിശോധനയില്‍ 
പൂപ്പല്‍ മങ്ങിയതായി കണ്ടാല്‍ ആ ഭാഗം മാത്രം 
കീറിക്കളയണം. ആ വസ്ത്രം നെയ്തതോ തുന്നി 
യതോ എന്നു കണക്കാക്കേണ്ടതില്ല. “പക്ഷേ 
ആ കഷണത്തില്‍ പൂപ്പല്‍ വീണ്ടും വരാം. അങ്ങ 
നെയായാല്‍ പൂപ്പല്‍ പടരുകയായിരിക്കും. ആ 
തോലോ വസ്ത്രമോ കത്തിച്ചുകളയണം. 
പക്ഷേ കഴുകിയതിനുശേഷം പൂപ്പല്‍ അപ്ര 
തൃക്ഷമായിട്ടുണ്ടങ്കില്‍ ആ വസ്ത്രമോ 
തോലോ ശുദ്ധമാണ്‌. നെയ്തതോ തുന്നിയതോ 
എന്ന വ്യത്യാസമില്ലാതെ വസ്ത്രം ശുദ്ധമാണ്‌.” 

59തുണിക്കഷണത്തിലോ തോല്‍ക്കഷണത്തി 
ലോ പിടിക്കുന്ന പൂപ്പലിനെ സംബന്ധി ക്കുന്ന 
നിയമം ഇതാണ്‌. അതു തുന്നിയതോ നെയ്ത 
തോ എന്നതു പ്രശ്നമല്ല 





കുഷ്ഠരോഗിയെ ശുദ്ധീകരിക്കാനുള്ള 


നിയമങ്ങള്‍ 
] യഹോവ മോശെയോടു പറഞ്ഞു, 
2മ“ത്വക്രോഗമുള്ളവരെയും അതു ഭേദമാ 


യവരെയും സംബന്ധിച്ചുള്ള നിയമങ്ങള്‍ 
ഇതാണ്‌. ഒരാളെ ശുദ്ധീകരിക്കാനുള്ള നിയമങ്ങ 
ളാണിത്‌. 

“ത്വക്രോഗം പിടിപെട്ടവനെ ഒരു പുരോ 
ഹിതന്‍൯ പരിശോധിക്കണം. 3പാളയത്തിനു പൂറ 


114 


കൊണ്ടുവരണം. ഒരു വയസ്സായ ഒരു പെണ്ണാ 
ട്ടിന്‍കൂട്ടിയെയും കൊണ്ടുവരണം. അതിനു 
യാതൊരുവിധ കുറവും ഉണ്ടായിരിക്കരുത്‌. 
മൂന്നിടങ്ങഴി നേര്‍ത്തമാവ്‌ എണ്ണ ചേര്‍ത്തെടു 
ക്കണം. ധാന്യബലിക്കായിട്ടാണ്‌ നേര്‍ത്തമാവ്‌. 
ഒരു നാഴി fe അയാള്‍ കൊണ്ടു 
വരണം. 1॥1പുരോഹിതന്‍ അയാളെയും അയാ 
ളുടെ ബലികളെയും സമ്മേളനക്കൂടാരത്തിനെറ 
കവാടത്തിങ്കല്‍ യഹോവയുടെ മുമ്പിലേക്കു 
കൊണ്ടുവരണം. (ആ മനുഷ്യന്‍ ശുദ്ധനാ 
ണെന്നു പ്രഖ്യാപിക്കുന്ന പുരോഹിതന്‍ തന്നെ 
യായിരിക്കണം അത്‌.) 1ആണ്‍കുഞ്ഞാടുകളി 
ലൊന്നിനെ പുരോഹിതന്‍ അപരാധബലി 
യായി അര്‍പ്പിക്കും. യഹോവയുടെ മുമ്പില്‍ 
ആ ആടിനെയും കുറേ എണ്ണയും അയാള്‍ 
നീരാജനാര്‍പ്പണം നടത്തും. 13അനന്തരം വിശു 
ദ്ധസ്ഥലത്തുവച്ച്‌, പാപബലിയുടെയും ഹോമ 
യാഗത്തിന്‍െറയും മൃഗങ്ങളെ കൊന്നതു 
പോലെ ആ ആടിനെയും കൊല്ലും. അപരാധ 
ബലി പാപബലിപോലെയാണ്‌. അത്‌ പുരോ 
ഹിതനവകാശപ്പെടുതും അതിവിശുദ്ധവുമാണ്‌. 

14“അപരാധബലിയുടെ രക്തത്തില്‍ കുറെ 
പുരോഹിതന്‍ എടുക്കും. എന്നിട്ട്‌ അതില്‍ 
കുറച്ചു രക്തം ശുദ്ധനാക്കപ്പെടേണ്ടയാളുടെ 
വലതു ചെവിയുടെ തുമ്പത്തു പുരട്ടും. ആ 




















ത്ത്‌ അയാളുടെ അടുത്തേക്കു പുരോഹിതന്‍ 
ചെല്ലണം. ത്വക്രോഗം ഭേദമായിട്ടുണ്ടോ എന്ന 
റിയാന്‍ പുരോഹിതന്‍ പരിശോധിക്കണം. 
(അയാള്‍ ആരോഗ്യവാനാണെങ്കില്‍ ഇനി പറ 
യുന്ന കാര്യങ്ങള്‍ ചെയ്യാന്‍ പുരോഹിതന്‍ 
അയാളോടു പറയണം. അയാള്‍ ജീവനുള്ള 
രണ്ടു ശുദ്ധമായ പക്ഷികളെ സമ്പാദിക്കണം. 
കൂടാതെ ഒരു ദേവദാരുതടിക്കഷണവും ഒരു 
ചുവന്ന തുണിക്കഷണവും ഒരു ഈസോപ്പു 
ചെടിയും സമ്പാദിക്കണം. അനന്തരം ഒരു 
പക്ഷിയെ ഒഴുകുന്ന വെള്ളത്തിനുമീതെയുള്ള 
മണ്‍പാത്രത്തില്‍വെച്ച്‌ കൊല്ലാന്‍ പുരോഹി 
തന്‍ കല്ലിക്കണം. 6പുരോഹിത൯ന്‍ ജീവനുള്ള 
മറ്റേ പക്ഷിയെയും ദേവദാരുതടിക്കഷണവും 
ചുവന്ന തടിക്കഷണവും ഈസോപ്പുചെടിയും 
എടുക്കണം. അതെല്ലാം അയാള്‍ ഒഴുകുന്ന വെ 
ള്ളത്തിനുമീതെ കൊല്ലപ്പെട്ട പക്ഷിയുടെ രക്ത 
ത്തില്‍മുക്കണം. "പുരോഹിതന്‍ ഏഴുതവണ 
രോഗം ബാധിച്ചയാളുടെമേല്‍ രക്തം തളി 
ക്കണം. എന്നിട്ട്‌ അയാള്‍ ശുദ്ധനായെന്ന്‌ പ്രഖ്യാ 
പിക്കണം. അതിനുശേഷം പുരോഹിതന്‍ ഒരു 
തുറസ്തായ സ്ഥലത്തു ചെന്ന്‌ ജീവിച്ചിരിക്കുന്ന 
പക്ഷിയെ വിട്ടയയ്ക്കണം. 
84അനന്തരം അയാള്‍ തന്‍െറ വസ്ത്രങ്ങള്‍ 
കഴുകണം. തന്‍െറ രോമം മുഴുവന്‍ അയാള്‍ 
ക്ഷനരം ചെയ്യണം. എന്നിട്ട്‌ അയാള്‍ വെള്ളം 
ഉപയോഗിച്ച്‌ സ്വയം കഴുകണം. അപ്പോള്‍ 
അയാള്‍ ശുദ്ധനാകും. ഇനി അയാള്‍ക്കു പാളയ 
ത്തിലേക്കു പോകാം. പക്ഷേ അയാള്‍ ഏഴു 
ദിവസം കൂടാരത്തിനു പുറത്തു താമസിക്കണം. 
“ഏഴാംദിവസം അയാള്‍ തന്‍െറ രോമം മുഴു 
വനും ക്ഷരരം ചെയ്യണം. തലയും താടിയും 
പുരികവും എന്നുവേണ്ട ശരീരത്തിലെ രോമം 
മുഴുവനും ക്ഷാരം ചെയ്യണം. അനന്തരം 
അയാള്‍ തന്‍െറ വസ്ത്രങ്ങള്‍ വെള്ളത്തില്‍ കഴു 
കുകയും കുളിക്കുകയും വേണം. അപ്പോള്‍ 
അയാള്‍ ശുദ്ധനായിത്തീരും. 
10“എട്ടാംദിവസം, ത്വക്രോഗമുള്ളയാള്‍ 
യാതൊരു കുറവുമില്ലാത്ത രണ്ട്‌ ആണാടുകളെ 





രക്തത്തില്‍ കുറെയെടുത്ത്‌ അയാളുടെ വലതു 
കൈയുടെ തള്ളവിരലിലും വലതുകാലിനന്‍െറെ 
തള്ളവിരലിലും പുരട്ടും. പുരോഹിതന്‍ കുറെ 
എണ്ണയെടുത്ത്‌ തന്‍െറ ഇടതുകൈപച്പത്തിയിലേ 
ക്കൊഴിക്കും. 1അനന്തരം പുരോഹിതന്‍ തന്‍െറ 
വലതു കൈയിലെ വിരല്‍ ഇടതുകൈയിലെ 
എണ്ണയില്‍ മുക്കും. തന്‍െറ വിരലുകൊണ്ട്‌ എണ്ണ 
മുക്കിയെടുത്ത്‌ പുരോഹിതന്‍ ഏഴു തവണ 
യഹോവയ്ക്കു മുമ്പില്‍ തളിക്കും. 17അനന്തരം 
പുരോഹിതന്‍ തന്‍െറ കൈപച്പത്തിയിലുള്ള 
എണ്ണ es ed ses eg മേല്‍ ഒഴി 
ക്കും. അപരാധബലിയുടെ രക്തം ഒഴിച്ച അതേ 
സ്ഥലത്തു തന്നെ അവന്‍ ആ എണ്ണ ഒഴിക്കണം. 
പുരോഹിതന്‍ അയാളുടെ വലതുചെവിയുടെ 
തുമ്പില്‍ അല്പം എണ്ണ ഒഴിക്കും. അയാളുടെ 
വലതുകൈയിലെ പെരുവിരലിലും വലതുകാ 
ലിലെ പെരുവിരലിലും കുറച്ച്‌ എണ്ണ ഒഴിക്കും. 
1പുരോഹിതന്‍ററ കൈപ്പത്തിയില്‍ ബാക്കി 
യുള്ള എണ്ണ ശുദ്ധനാക്കപ്പെടേണ്ടവന്‍െറെ തല 
യിലും ഒഴിക്കും. അങ്ങനെ പുരോഹിതന്‍ 
അയാളെ യഹോവയുടെ മുമ്പില്‍ ശുദ്ധനാക്കി 
ത്തീര്‍ക്കും. 

19“അനന്തരം ശുദ്ധനാക്കപ്പെടേണ്ടവനു 
വേണ്ടി പുരോഹിതന്‍ പാപബലി അര്‍പ്പി 
ക്കണം. പാപബലിയര്‍പ്പിച്ചുകൊണ്ട്‌ പുരോഹി 
ത൯ അയാളെ ശുദ്ധനാക്കും. അതിനുശേഷം, 
ഹോമയാഗത്തിനുള്ള മൃഗത്തെ പുരോഹിതന്‍ 
വധിക്കും. 2ിതുടര്‍ന്ന്‌ പുരോഹിതന്‍ യാഗപീഠ 
ത്തില്‍ ഹോമയാഗവും ധാന്യബലിയും അര്‍ 

ദിക്കും. അങ്ങനെ പുരോഹിതന്‍ അയാളെ 
ശുദ്ധീകരിക്കുകയും അയാള്‍ ശുദ്ധനാകുകയും 
ചെയ്യും. 

പക്ഷേ ആ വഴിപാടുകള്‍ വഹിക്കാനാവാ 
ത്തവിധം അയാള്‍ ദരിദ്രനാണെങ്കില്‍ ഒരു 
ആണ്‍തൂട്ടിന്‍കുട്ടിയെ അപരാധബലിക്കു കൊ 
ണ്ടുവന്നാല്‍ മതിയാകും. പുരോഹിതന്‍ അയാ 
ളെ ശുദ്ധീകരിക്കാനാവും വിധം അതൊരു നീരാ 
ജനാര്‍പ്പണബലിയായിരിക്കും. എണ്ണ ചേര്‍ത്ത 
രണ്ടിടങ്ങഴി നേര്‍ത്തമാവ്‌ അയാള്‍ കൊണ്ടു 





























115 


വരണം. ധാന്യബലിക്കുള്ളതാണ്‌ ആ മാവ്‌. 
നാഴി ഒലിവെണ്ണയും അയാള്‍ കൊണ്ടുവ രണം. 
മാരണ്ടു ചെങ്ങാലികളെയോ രണ്ടു പ്രാവിന്‍ 
കുഞ്ഞുങ്ങളെയോ പാവപ്പെട്ടവര്‍ക്കുപോലും 
താങ്ങാനാവും. ഒരു പക്ഷി ഒരു പാപബലിയും 
മറ്റേത്‌ ഒരു ഹോമയാഗവും ആയിരിക്കും. 

23*എട്ടാംദിവസം അയാള്‍ ആ സാധനങ്ങള്‍ 
സമ്മേളനക്കൂടാരത്തിനന്‍െറ കവാടത്തിങ്കല്‍ 
പുരോഹിതനെ ഏല്ലിക്കണം. ആ വ്യക്തിയെ 
ശുദ്ധീകരിക്കുന്നതിന്‌ ആ സാധനങ്ങളെല്ലാം 
യഹോവയ്ക്കു മുമ്പില്‍ അര്‍പ്പിക്കണം. 24അപ 
രാധബലിക്കുള്ള കുഞ്ഞാട്‌, എണ്ണ എന്നിവയെ 
ടുത്ത്‌ പുരോഹിതന്‍ യഹോവയ്ക്കു മുമ്പില്‍ 
നീരാജനാര്‍പ്പണം നടത്തണം. 25അനന്തരം പു 
രോഹിത൯ന്‍ അപരാധബലിയുടെ ആടിനെ 
കൊല്ലണം. അപരാധബലിയുടെ കുറച്ച്‌ രക്ത 
മെടുത്ത്‌ പുരോഹിതന്‍ ശുദ്ധീകരിക്കപ്പെടേണ്ട 
വെറ വലതുചെവിയുടെ തുമ്പില്‍ വയ്ക്ക 
ണം. അതില്‍ കുറേ രക്തം പുരോഹിതന്‍ ആ 
വ്യക്തിയുടെ വലതുകൈയിലെ പെരുവിരലി 
ലും വലതു കാലിലെ പെരുവിരലിലും പുരട്ട 
ണം. 

2ആ എണ്ണയില്‍ കുറച്ചെടുത്ത്‌ പുരോഹി 
തന്‍ തന്‍െറ ഇടതു കൈച്പത്തിയില്‍ ഒഴിക്കണം. 
മ7പുരോഹിതന്‍൯ തന്‍റെ വലതുകൈയിലെ ഒരു 
വിരലുപയോഗിച്ച്‌ തന്‍െറ ഇടതു കൈയി 
ലുള്ള എണ്ണയില്‍ കുറെയെടുത്ത്‌ യഹോവ 
യ്ക്കു മുമ്പില്‍ ഏഴു പ്രാവശ്യം തളിക്കണം. 
28അനന്തരം പുരോഹിതന്‍ അപരാധബലിയു 
ടെ രക്തം പുരട്ടിയയിടങ്ങളിലെല്ലാം തന്‍െറ 
കൈയിലുള്ള എണ്ണ പുരട്ടണം. കുറച്ചു എണ്ണ 
അയാളുടെ വലതുചെവിയുടെ തുമ്പത്തു പുര 
ട്ടൂണം. കുറെ എണ്ണ വലതുകൈയിലെ പെരുവി 
രലില്‍ പുരട്ടണം. കുറേ എണ്ണ അയാളുടെ 
വലതുകാലിലെ പെരുവിരലിലും പുരട്ടണം. 
29തനന്‍െറ കൈയില്‍ മിച്ചമുള്ള എണ്ണ, പുരോഹി 
തന്‍ ശുദ്ധീകരിക്കപ്പെടേണ്ടവനന്‍െറെ തലയിലും 
പുരട്ടണം. അങ്ങനെ പുരോഹിതന്‍ യഹോവ 
യുടെ മുമ്പില്‍ അയാളെ ശുദ്ധനാക്കണം. 

30“അനന്തരം പുരോഹിതന്‍ ചങ്ങാലികളി 
ലൊന്നിനെയോ പ്രാവിന്‍ കുഞ്ഞുങ്ങളെയോ 
വം (ആ മനുഷ്യനാവുന്ന വിധ 
മുള്ള വഴിപാട്‌ പുരോഹിതന്‍ കഴിക്കണം.) 
31ഈ പക്ഷികളിലൊന്നിനെ അവന്‍ ഒരു പാപ 
ബലിയായും മറ്റേതിനെ ഹോമയാഗമായും നല്‍ 
കണം. ധാന്യബലിയോടൊപ്പം വേണം അവന്‍ 
പക്ഷികളെ ബലി നല്‍കാന്‍. അങ്ങനെ പുരോ 
ഹിതന്‍ അയാളെ യഹോവയ്ക്കു മുമ്പില്‍ 
ശുദ്ധീകരിക്കും. അയാള്‍ ശുദ്ധനാകുകയും 
ചെയ്യും.” 

ദാത്വക്രോഗം ഭേദമായ ഒരുവനെ ശുദ്ധീകരി 
ക്കുന്നതിനുള്ള നിയമങ്ങള്‍ അതൊക്കെയാണ്‌. 
ശുദ്ധീകരിക്കപ്പെടാന്‍ വേണ്ടിയുള്ള പതിവു 
































ലേവ്യര്‍ 14:22-51 


വീട്ടില്‍ പൂപ്പല്‍പോലെ എന്തോ ചിലത്‌ 
ഞാന്‍ കണ്ടു.” 

36“അപ്പോള്‍ വീട്ടില്‍നിന്നും എല്ലാം പുറത്തേ 
ക്കെടുക്കാ൯ന്‍ പുരോഹിതന്‍ അവരോടു കല്ലി 
ക്കണം. പുരോഹിതന്‍ പൂപ്പല്‍ കാണാന്‍ വരും 
മുമ്പു തന്നെ അവരിതു ചെയ്തിരിക്കണം. 
അപ്പോള്‍ ആ വീട്ടിലുള്ളതെല്പാം അശുദ്ധമാ 
ണെന്ന്‌ പുരോഹിതനു പറയാന്‍ കഴിയില്ല. 
ആളുകള്‍ സാധനങ്ങള്‍ എല്ലാം വീട്ടിനു പുറ 
ത്തേക്കെടുത്തതിനു ശേഷം വേണം പുരോഹി 
തന്‍ വീട്ടിലേക്ക്‌ പരിശോധനയ്ക്ക്‌ പ്രവേശി 
ക്കാന്‍. 37പുരോഹിതന്‍൯ പൂപ്പല്‍ പരിശോധി 
ക്കണം. വീടിന്‍െറ ഭിത്തിയിലെ പൂപ്പല്‍ പച്ച 
യും ചുവപ്പും നിറത്തിലുള്ളവയും ഭിത്തിയുടെ 
പ്രതലത്തേക്കാള്‍ കുഴിഞ്ഞിരിക്കുകയും ആണെ 
ങ്കില്‍, പുരോഹിതന്‍ വീടിനു പുറത്തിറങ്ങി 
വീട്‌ ഏഴു ദിവസത്തേക്കു പൂട്ടിയിടണം. 
39“ഏഴാംദിവസം പുരോഹിതന്‍ മടങ്ങിവന്ന്‌ 
വീടു പരിശോധിക്കണം. പൂപ്പല്‍ വീടിന്‍െറ 
ഭിത്തിയിലാകെ വ്യഠാപിച്ചിട്ടുണ്ടെങ്കില്‍, 
പൂപ്പല്‍ പിടിച്ച കല്ലുകള്‍ ഇളക്കിയെടുത്തെ 
റിയാ൯ പുരോഹിതന്‍ അവരോടു പറയണം. 
ആ കല്ലുകള്‍ നഗരത്തിനു പുറത്ത്‌ അശുദ്ധ 
മായ ഒരു പ്രത്യേകസ്ഥലത്ത്‌ എറിയണം. 4അന 
ന്തരം പുരോഹിതന്‍ വീടിന്‍റെ ഉള്‍വശം മുഴു 
വന്‍ ചുരണ്ടിക്കണം. ചുരണ്ടിയെടുത്ത കുമ്മായം 
ദൂരത്തേക്കെറിയണം. ആ കുമ്മായം നഗര 
ത്തിനു പൂറത്ത്‌ അശുദ്ധമായ ഒരു പ്രത്യേക 
സ്ഥലത്തു വേണം എറിഞ്ഞുകളയാന്‍. 4അന 
ന്തരം വീട്ടുടമ പുതിയ കല്ലുകള്‍കൊണ്ട്‌ ഭിത്തി 
കെട്ടണം. അതിന്മേല്‍ പൂതിയ കുമ്മായം കൊണ്ട്‌ 
തേയ്ക്കുകയും വേ ണം. 

43“അയാള്‍ പഴയ കല്ലുകളും കുമ്മായവും 
മാറ്റി പൂതിയവ സ്ഥാപിച്ചിട്ടും ആ വീട്ടില്‍ 
പൂപ്പല്‍ പിന്നെയും ഉണ്ടായെന്നു വരാം. 
44എങ്കില്‍ പുരോഹിതന്‍ വീണ്ടും വന്ന്‌ വീടു 
പരിശോധിക്കണം. അപ്പോള്‍ പൂപ്പല്‍ വീട്ടില്‍ 
വ്യാപിച്ചിട്ടുണ്ടെങ്കില്‍ അതു മറ്റു ഭാഗങ്ങളില 
ക്കും വേഗത്തില്‍ വ്യാപിക്കാനിടയുണ്ട്‌. അതി 
നാല്‍ ആ വീട്‌ അശുദ്ധമാണ്‌. 45അയാള്‍ വീട 
പൊളിച്ചു കളയണം. അതിന്‍െറ കല്ലും കുമ്മായ 
വും തടിയുമെല്ലാം നഗരത്തിനു പുറത്ത്‌ ഒരു 
അശുദ്ധ സ്ഥലത്തു കൊണ്ടുപോയി നശിപ്പി 
ക്കുക. %ആ വീട്ടിലേക്കു പോകുന്നവന്‍ സായാ 
പനംവരെ അശുദ്ധനുമായിരിക്കും. 47ആ വീട്ടിലി 
രുന്ന്‌ ആരെങ്കിലും ആഹാരം കഴിക്കുകയോ 
അവിടെ കിടക്കുകയോ ചെയ്താല്‍ അവര്‍ 
തങ്ങളുടെ വസ്ത്രങ്ങള്‍ കഴുകണം. 

48“പുതിയ കല്ലും കുമ്മായവുമുപയോഗിച്ച്‌ 
കെട്ടിയതിനുശേഷം പുരോഹിതന്‍ വന്നു വീടു 
പരിശോധിക്കണം. പൂപ്പല്‍ വീട്ടില്‍ പരന്നിട്ടി 
ല്ലെങ്കില്‍ ആ വീട്‌ ശുദ്ധമാണെന്ന്‌ പുരോഹി 
തന്‍ പ്രഖ്യാപിക്കണം. എന്തുകൊണ്ടെന്നാല്‍, 























ബലികള്‍ അര്‍പ്പിക്കാന്‍ കഴിയാത്തവര്‍ക്കുള്ള 
നിയമങ്ങള്‍ അവയാണ്‌. 


വീടിന്മേലുള്ള പൂപ്പലിനുള്ള 
നിയമങ്ങ 

യഹോവ മോശെയോടും അഹരോനോടും 
പറഞ്ഞു, 34“കനാന്‍ദേശം ഞാന്‍ നിങ്ങള്‍ക്കു 
തരുന്നു. നിങ്ങള്‍ക്കും നിങ്ങളുടെ ജനതയ്ക്കും. 
te ഞാന്‍ വീടുകളില്‍ ചിലതില്‍ പൂപ്പല്‍ 
പിടിപ്പിക്കും. 35അപ്പോള്‍ ആ വീട്ടുടമ പുരോ 
ഹിതന്‍െറയടുത്തുവന്നു പറയണം, “എന്‍െറ 


പൂപ്പല്‍ ഇല്ലാതായിക്കഴിഞ്ഞു! 

49*അനന്തരം വീട്‌ ശുദ്ധീകരിക്കാന്‍ പുരോ 
ഹിതന്‍൯ രണ്ടു പക്ഷികളെയും ഒരു ദേവദാരു 
തടിക്കഷണവും ഒരു കഷണം ചുവന്ന തുണി 
യും ഒരു ഈസോപ്പുചെടിയും സംഘടിപ്പി 
ക്കണം. 5ിഅതില്‍ ഒരു പക്ഷിയെ പുരോഹിതന്‍ 
ഒഴുകുന്ന വെള്ളത്തിനുമീതെ മണ്‍പാത്രത്തില്‍ 
കൊല്ലണം. 51അനന്തരം പുരോഹിതന്‍ ദേവ 
ദാരു മരക്കഷണം, ചുവന്ന തുണിക്കഷണം, 
ഈസോപ്പുചെടി, ജീവനുളള പക്ഷി എന്നിവ 
എടു ക്കണം. ഈ സാധനങ്ങളെല്ലാം ഒഴുകുന്ന 





ലേവ്യര്‍ 14:52-15:28 


ജലത്തിനുമേല്‍ കൊല്ലപ്പെട്ട പക്ഷിയുടെ രക്ത 
ത്തില്‍ മുക്കണം. അനന്തരം പുരോഹിത൯ ആ 
രക്തം വീട്ടില്‍ ഏഴു തവണ തളിക്കണം. 52ആ 
വീടിനെ ശുദ്ധീകരിക്കാന്‍ ആ സാധനങ്ങളെ 
പുരോഹിതന്‍ അങ്ങനെയാണ്‌ ഉപയോഗിക്കേ 
ണ്ടത്‌. $3നഗരത്തിനു പുറത്ത്‌ ഒരു തുറസ്സായ 
സ്ഥലത്ത്‌ പുരോഹിതന്‍ പക്ഷിയെ സ്വതന്ത്ര 
നാക്കണം. അങ്ങനെ പുരോഹിതന്‍ വീടിനെ 


ശുദ്ധീകരിക്കുകയും വീടു ശുദ്ധമാകുകയും 
ചെയ്യും!” 
ടകുഷ്ഠബാധയുടെയും വസ്ത്രത്തിലോ 


വീട്ടിലോ പിടിക്കുന്ന പൂപ്പലിന്‍്ററെയും നിയ 
മങ്ങള്‍ ഇതെല്ലാമാണ്‌. 5നീര്‍ക്കെട്ട, തിണര്‍പ്പ്‌, 
തൊലിയിലെ പാണ്ട്‌ എന്നിവയുടെ നിയമങ്ങ 
ളാണവ. ടസാധനങ്ങള്‍ ശുദ്ധമാണോ അശുദ്ധ 
മാണോ എന്നൊക്കെ തീരുമാനിക്കാന്‍ ആ നിയ 
മങ്ങള്‍ പഠിപ്പിക്കുന്നു. അത്തരം രോഗങ്ങളുടെ 
നിയമങ്ങളാണവ. 


താം 
നിയമങ്ങ 
യഹോവ മോശെയോടും അഹരോ 

] നോടും പറഞ്ഞു, 2“യിസ്രായേല്‍ജനത 
യോട്‌ ഇങ്ങനെ പറയുക: ശരീരസ്ധാവമുണ്ടാകു 
ന്നവന്‍ അശുദ്ധനാണ്‌. 3സ്രാവം ശരീരത്തില്‍ 
തുടര്‍ന്നാലും നിലച്ചാലും അവന്‍ അശുദ്ധ 
നാണ്‌. 

ദ*സ്രാവമുള്ളവ൯ ഏതെങ്കിലും കിടക്കയില്‍ 
കിടന്നാല്‍ ആ കിടക്ക അശുദ്ധമാകും. അവന്‍ 
ഇരിക്കുന്നതെന്തും അശുദ്ധമാകും. $ആരെങ്കിലും 
അയാളുടെ കിടക്കയില്‍ തൊട്ടാല്‍, തൊടുന്ന 
വന്‍ തന്‍െറ വസ്ത്രങ്ങള്‍ നനച്ചു വെള്ളത്തില്‍ 
കുളിക്കണം. സായാഹ്നംവരെ അയാള്‍ അശുദ്ധ 
നായിരിക്കും. $സ്രാവമുള്ളവ൯ ഇരുന്ന എന്തി 
ലെങ്കിലും ഇരിക്കുന്നവനും തന്‍െറ വസ്ത്രങ്ങള്‍ 
നനച്ചുകുളിക്കണം. സായാഹ്നംവരെ അവന്‍ 
അശുദ്ധനായിരിക്കും. സ്രാവമുള്ളവനെ സ്പര്‍ 
ശിക്കുന്നവനും തന്‍െറ വസ്ത്രങ്ങള്‍ നനച്ചു 
കുളിക്കണം. സായാഹ്നംവരെ അവനും അശുദ്ധ 
നായിരിക്കും. 








&സാവമുള്ളഒവന്‍ ശുദ്ധനായ ഒരുവന്‍െറ 
മേല്‍ തുപ്പിയാല്‍, ശുദ്ധിയുള്ളവന്‍ തന്‍െറ 
വസ്ത്രങ്ങള്‍ നനച്ചു കുളിക്കണം. സായാഹ്നം 
വരെ അയാള്‍ അശുദ്ധനായിരിക്കും. 9സ്രാവമു 
ളളഒവ൯ന്‍ സഞ്ചാരത്തിനിടയില്‍ ഇരിക്കാനുപ 
യോഗിക്കുന്നതും അശുദ്ധമാകും. 14അതിനാല്‍ 
സ്രാവമുള്ളവന്‍െറ കീഴിലുള്ളതെന്തിന്മേലും 
സ്പര്‍ശിക്കുന്നവന്‍ സായാഹ്നംവരെ അശുദ്ധ 
നായിരിക്കും. ആ സാധനങ്ങള്‍ ചുമക്കുന്നവനും 
തന്‍െറ വസ്ത്രങ്ങള്‍ നനച്ചുകുളിക്കണം. സായാ 
നനംവരെ അവന്‍ അശുദ്ധനായിരിക്കും. 

11“സ്രാവമുള്ളവന്‍ തന്‍െറ കൈകള്‍ കഴുകാ 
തെ മറ്റൊരാളെ തൊട്ടു എന്നുവരാം. അപ്പോള്‍ 
തൊടപ്പെട്ടവന്‍ തന്‍െറ വസ്ത്രങ്ങള്‍ നനച്ചു 
കുളിക്കണം. സായാഹ്നംവരെ അയാള്‍ അശുദ്ധ 
നായിരിക്കും. 

12“പക്ഷേ സ്രാവമുള്ളവന്‍ ഒരു മണ്‍പാത്ര 
ത്തില്‍ തൊട്ടാല്‍ ആ പാത്രം ഉടച്ചുകളയണം. 
അയാള്‍ ഒരു തടിപ്പാത്രത്തിലാണു സ്പര്‍ശിക്കു 
ന്നതെങ്കില്‍ പാത്രം വെള്ളത്തില്‍ കഴുകണം. 

13സാവമുള്ളവ൯ന്‍ സരഖ്യമുള്ളവനായിത്തീ 
ര്‍ന്നാല്‍ ശുദ്ധീകരിക്കപ്പെടുന്നതിനു മുന്പ്‌ ഏഴു 





116 


ദിവസം കാത്തിരിക്കണം. അപ്പോള്‍ അവന്‍ 
തന്‍െറ വസ്ത്രങ്ങള്‍ കഴുകുകയും ഒഴുകുന്ന 
വെള്ളത്തില്‍ കുളിക്കുകയും വേണം. അപ്പോള്‍ 
അവന്‍ ശുദ്ധീകരിക്കപ്പെടും. 4എട്ടാംദിവസം, 
അയാള്‍ രണ്ടു ചെങ്ങാലികളെയോ രണ്ടു 
പ്രാവി൯കുഞ്ഞുങ്ങളെയോ കൊണ്ടുവരണം. 
അവന്‍ സമ്മേളനക്കൂടാരത്തിന൯െറെ കവാട 
ത്തില്‍ യഹോവയുടെ മുമ്പില്‍ വരണം. 
അയാള്‍ രണ്ടു പക്ഷികളെ പുരോഹിതനു നല്‍ 
കണം. “പുരോഹിതന്‍ അവയിലൊന്നിനെ 
പാപബലിയായും ഒന്നിനെ ഹോമയാഗമായും 
അര്‍പ്പിക്കണം. അങ്ങനെ പുരോഹിതന്‍ അയാ 
ളെ യഹോവയ്ക്കു മുമ്പില്‍ ശുദ്ധീകരിക്കും. 








പുരുഷന്മാര്‍ക്കുള്ള നിയമങ്ങള്‍ 

16“ശുക്കസ്‌ ഖലനമുണ്ടാകുന്നവ൯ന്‍ വെള്ള 
ത്തില്‍ കുളിക്കണം. സായാഹ്നംവരെ അയാള്‍ 
അശുദ്ധനായിരിക്കും. 17ശുശ്ശം ഏതെങ്കിലും 
വസ്ത്രത്തിലോ തോലിലോ വീണാല്‍ അതു 
വെള്ളത്തില്‍ കഴുകണം. അതു സായാഹ്നം വരെ 
അശുദ്ധമായിരിക്കും. 18പുരുഷന്‍ ഒരു സ്ത്രീയോ 
ടൊത്തു ശയിച്ച്‌ ശുക്ലസ്ഖലനം ഉണ്ടായാല്‍ 
സ്ത്രീയും പുരുഷനും വെള്ളത്തില്‍ കുളിക്കണം. 
സായാഹ്നംവരെ അവര്‍ അശുദ്ധരായിരിക്കും. 





സ്ത്രീകള്‍ക്കുള്ള നിയമങ്ങള്‍ 

19“ആര്‍ത്തവരക്തസന്ധാവം ഉണ്ടാകുന്ന ഒരു 
സ്ത്രീ ഏഴുദിവസത്തേക്ക്‌ അശുദ്ധയായിരി 
ക്കും. ഏഴു ദിവസത്തേക്ക്‌ അവളെ ആ സമ 
യത്തു സ്പര്‍ശിക്കുന്നവര്‍ സായാഹ്നം വരെ 
അശുദ്ധരായിരിക്കും. 2ആര്‍ത്തവസമയത്ത്‌ ആ 
സ്ത്രീ കിടക്കുന്നതെന്തും അശുദ്ധമായിരിക്കും. 
ആ സമയത്ത്‌ അവള്‍ ഇരിക്കുന്നതും അശുദ്ധ 
മായിരിക്കും. 21സ്ത്രീയുടെ കിടക്കയില്‍ തൊടു 
ന്നവന്‍ തന്‍െറ വസ്ത്രം നനച്ച്കുളിക്കണം. 
അവനും സായാഹ്നം വരെ അശുദ്ധനായിരി 
ക്കും. 2ആ സ്ത്രീ ഇരുന്ന ഏതിലെങ്കിലും സ്പര്‍ 
ശിച്ചാല്‍ അയാള്‍ തന്‍െറ വസ്ത്രങ്ങള്‍ നനച്ച്‌ 
കുളിക്കണം. സായാഹ്നം വരെ അവന്‍ അശുദ്ധ 
നായിരിക്കും. അയാള്‍ അവളുടെ കിടക്കയാ 
ണോ ഇരിപ്പിടമാണോ സ്പര്‍ശിച്ചതെന്ന 
വ്യത്യാസം കൂടാതെ സായാഹ്നം വരെ അയാള്‍ 
അശുദ്ധനായിരിക്കും. 

24“സ്ത്രീയുടെ ആര്‍ത്തവകാലത്ത്‌ അവളു 
മായി ലൈംഗികബന്ധം പുലര്‍ത്തുന്നവന്‍ 
ഏഴു ദിവസത്തേക്ക്‌ അശുദ്ധനായിരിക്കും. 
അയാള്‍ കിടക്കുന്ന എല്ലാ കിടക്കകളും അശുദ്ധ 
മാകും. 

25“ഒരു സ്ത്രീയ്ക്ക്‌ ആര്‍ത്തവകാലത്തോ 
അതിനുശേഷമോ കുറെ ദിവസത്തേക്ക്‌ രക്ത 
സ്രാവമുണ്ടായാല്‍ ആര്‍ത്തവകാലത്തെന്നപോ 
ലെ അവള്‍ അശുദ്ധയായിരിക്കും. രക്തസ്രാവം 
നിലയ്ക്കുന്നയത്ര ദിവസം അവള്‍ അശുദ്ധയാ 
യിരിക്കും. 2രക്തസ്രാവകാലത്ത്‌ അവള്‍ കിട 
ക്കുന്ന കിടക്കകള്‍ ആര്‍ത്തവകാലത്തേതു പോ 
ലെ അശുദ്ധമായിരിക്കും. ആ സ്ത്രീ ഇരിക്കുന്ന 
ഏതു സാധനവും ആര്‍ത്തവകാലത്തേതെന്ന 
പോലെ അശുദ്ധമായിരിക്കും. 27ആ സാധന 
ങ്ങള്‍ സ്പര്‍ശിക്കുന്നവനും അശുദ്ധനായിരി 
ക്കും. അയാള്‍ തന്‍െറ വസ്ത്രങ്ങള്‍ നനച്ചു 
കുളിക്കണം. സായാഹ്നം വരെ അയാള്‍ അശുദ്ധ 
നായിരിക്കും. സ്രാവം നിലച്ചതിനുശേഷം ആ 
സ്ത്രീ ഏഴു ദിവസങ്ങള്‍കൂടി കാത്തിരുന്നതിനു 

















117 


ശേഷമേ ശുദ്ധയാകൂ. 29എട്ടാംദിവസം, അവള്‍ 
രണ്ടു ചെങ്ങാലികളെയോ രണ്ടു പ്രാവിന്‍ 
കുഞ്ഞുങ്ങളെയോ കൊണ്ടുവരണം. അവള്‍ 
അവയെ സമ്മേളനക്കൂടാരത്തിന്‍െറെ കവാട 
ത്തില്‍ പുരോഹിതനെ ഏല്ലിക്കണം. 30%അനന്ത 
രം പുരോഹിതന്‍ ഒരു പക്ഷിയെ പാപബലി 
യായും മറ്റേതിനെ ഹോമയാഗമായും അര്‍പ്പിക്ക 
ണം. അങ്ങനെ പുരോഹിതന്‍ അവളെ യഹോ 
വയുടെ മുമ്പില്‍ ശുദ്ധയാക്കും. 

31“അതിനാല്‍ നിങ്ങള്‍ യിസ്രായേല്‍ജനതയെ 
അശുദ്ധരായിരിക്കുന്നതിനെപ്പറ്റി താക്കീതു 
ചെയ്യുക. അവരെ നിങ്ങള്‍ താക്കീതു ചെയ്യാത്ത 
പക്ഷം അവര്‍ എന്‍െറ വിശുദ്ധകൂടാരം അശുദ്ധ 
മാക്കിയേക്കാം. അപ്പോള്‍ അവര്‍ക്കു മരിക്കേണ്ടി 
വരും!” 

3സ്രാവമുള്ളവരെപച്ഛറ്റിയുള്ള നിയമങ്ങളാ 
ണവ. ശുക്കസ്ഖലനമുള്ളവരെ സംബന്ധി 
ക്കുന്ന നിയമമാണത്‌. 33ആര്‍ത്തവ(്രാവമുള്ള 
സ്ത്രീയെ സംബന്ധിക്കുന്ന നിയമമാണത്‌. 
അശുദ്ധരായവരോടൊത്തു ശയിക്കുന്നതുമൂലം 
അശുദ്ധരായവരെപ്ഛറ്റിയുള്ള നിയമമാണത്‌. 








പ്രായശ്ചിത്തദിനം 

അഹരോന്‍െെറ രണ്ടു പുത്രന്മാര്‍ യഹോ 
] വയ്ക്കു വഴിപാടായ ധൂപം അര്‍പ്പിക്ക 
വേ മരണമടഞ്ഞു. അതിനുശേഷം യഹോവ 
മോശെയോടു സംസാരിച്ചു. 2യേഹോവ പറ 
ഞ്ഞു, “നിന്‍റെ സഹോദരനായ അഹരോനോ 
ടൂ സംസാരിക്കുക. അവനു തോന്നുമ്പോഴൊ 
ക്കെ അതി വിശുദ്ധസ്ഥലത്തില്‍ തിരശ്ശീലയ്ക്കു 
പിന്നിലേക്കു പോകാന്‍ കഴിയുകയില്ല. ആ 
തിരശ്ശീലയ്ക്കു പിന്നിലുള്ള മുറിയിലാണ്‌ 
വിശുദ്ധ പെട്ടകം ഇരിക്കുന്നത്‌. ആ വിശുദ്ധ 
പെട്ടകത്തിനുമേല്‍ അതിന്‍െറ വിശിഷ്ട 
മൂടിയുണ്ട്‌. ആ വിശിഷ്ടമൂടിയുടെ മേലാണ്‌ 
ഞാന്‍ മേഘത്തില്‍ പ്രത്യക്ഷപ്പെടുക. അഹ 
രോന്‍ ആ മുറിയിലേക്കു പോയാല്‍ അവന്‍ 
മരിക്കും! 

3ടപ്രായശ്ചിത്തദിനത്തില്‍ അഹരോന്‍ അതി 

വിശുദ്ധസ്ഥലത്തു പ്രവേശിക്കുന്നതിനുമുമ്പ്‌ 
ഒരു കാളയെ പാപബലിയായും ഒരു ആണാ 
ടിനെ ഹോമയാഗമായും അര്‍പ്പിക്കണം. “അഹ 
രോന്‍ തന്‍െറ ശരീരം മുഴുവന്‍ വെള്ളത്തില്‍ 
കഴുകണം. അനന്തരം അവന്‍ ഇനി പറയുന്ന 
സ്ത്രങ്ങളണിയണം: ലിനന്‍കൊണ്ടുള്ള 
ശുദ്ധ കുപ്പായം, ലിനന്‍കൊണ്ടുള്ള അടി 
സ്ത്രങ്ങള്‍ ശരീരത്തോടു ചേര്‍ന്നുണ്ടാകണം. 
രിനന്‍ അരപ്പട്ടയും അവന്‍ ധരിക്കണം. ലിനന്‍ 
ലപ്പാവും അവന്‍ ചൂടണം. ഇതെല്ലാമാണ്‌ 
രിശുദ്ധവസ്ത്രങ്ങള്‍. 
“അഹരോന്‍ യിസ്രായേല്‍ജനതയില്‍നിന്നും 
രണ്ട്‌ ആണാടുകളെ പാപബലിക്കായും ഒരു 
ആണാടിനെ ഹോമയാഗത്തിനായും സ്വീകരി 
ക്കണം. അനന്തരം അഹരോന്‍ കാളയെ പാപ 
ബലിയായി നല്‍കണം. ഈ പാപബലി 
അവനു വേണ്ടിയുള്ളതാണ്‌. തന്നെയും തന്‍െറ 
കുടുംബത്തെയും ശുദ്ധീകരിക്കുവാന്‍ അഹ 
രോന്‍ ഇങ്ങനെ ചെയ്യണം. 

“അനന്തരം അഹരോന്‍ രണ്ടു കോലാടുക 
ളെയും സമ്മേളനക്കൂടാരത്തിന്‍െറ കവാടത്തില്‍ 
യഹോവയുടെ സന്നിധിയിലേക്കു കൊണ്ടുവ 
രണം. രണ്ട്‌ ആടുകള്‍ക്കും അഹരോന്‍ നറുക്കി 
ടണം. ഒരു നറുക്ക്‌ യഹോവയ്ക്കുള്ളതാണ്‌. മറ്റേ 
നറുക്ക്‌ അസസ്സ്േലിനും. 








See 


[2 








2.9 








ലേവ്യര്‍ 15:29-16:20 


9“അനന്തരം യഹോവയ്ക്കു നറുക്കു വീണ 
ആടിനെ അഹരോന്‍ യഹോവയ്ക്കു സമര്‍പ്പി 
ക്കണം. അതൊരു പാപബലിയായിട്ടു വേണം 
സമര്‍പ്പിക്കാന്‍. 10എന്നാല്‍ അസസ്സേലിനു 
നറുക്കു വീണ ആടിനെ ജീവനോടെ യഹോവ 
യൂടെ മുമ്പില്‍ കൊണ്ടുവരണം. എന്നിട്ട 
ആടിനെ അസസ്റ്റേലിനായി മരുഭൂമിയിലേക്കു 
വിട്ടയയ്ക്കണം. ജനങ്ങളെ ശുദ്ധീകരിക്കാനാ 
ണിത്‌. 

11*അനന്തരം അഹരോന്‍ അവനുവേണ്ടി 
കാളയെ ഒരു പാപബലിയായി അര്‍പ്പിക്കണം. 
അഹരോന്‍ തന്നെയും കുടുംബത്തെയും ശുദ്ധീ 
കരിക്കും. തനിക്കുള്ള പാപബലിയുടെ കാളയെ 
അഹരോന്‍ കൊല്ലണം. 12അനന്തരം അഹരോന്‍ 
യഹോവയ്ക്കു മുമ്പിലെ യാഗപീഠത്തില്‍ 
നിന്നുള്ള തീക്കനല്‍നിറച്ച ധൂപക്കുറ്റി എടുക്ക 
ണം. രണ്ടു കൈനിറയെ സുഗന്ധധൂപം എടു 
ത്ത്‌ അഹരോന്‍ പൊടിക്കണം. ആ ധൂപം അഹ 
രോന്‍ തിരശ്ശീലയ്ക്കു പിന്നിലെ മുറിയിലേക്കു 
കൊണ്ടുവരണം. 3അഹരോന്‍ യഹോവയുടെ 
മുമ്പില്‍ അഗ്നിയില്‍ ധൂപം അര്‍പ്പിക്കണം. 
അപ്പോള്‍ കരാറിന്‍െറ വിശിഷ്ട മൂടിയെ ധൂപ 
ത്തിന്‍റെ മേഘം പൊതിയും. അങ്ങനെ അഹ 
രോന്‍ മരിക്കാതിരിക്കും. കാളയുടെ രക്തം 
കുറേ എടുത്ത്‌ അഹരോന്‍ തന്‍െറ വിരലു 
കൊണ്ട്‌ വിശിഷ്ടമൂടിയിലേക്ക്‌ കിഴക്കോട്ട്‌ തളി 
ക്കണം. വിശിഷ്ടമൂടിയുടെ മുമ്പില്‍ തന്‍െറ 
വിരലുകൊണ്ട്‌ അവന്‍ ഏഴുപ്രാവശ്യം രക്തം 
തളിക്കണം. 

15“അനന്തരം അഹരോന്‍ ജനങ്ങളുടെ പാപ 
ബലിക്കുള്ള കോലാടിനെ കൊല്ലണം. ആ ആടി 
ന്‍െറ രക്തം അഹരോന്‍ തിരശ്ശീലയ്ക്കു പിന്നി 
ലേക്കു കൊണ്ടുവരണം. കാളയുടെ രക്തം 
കൊണ്ട്‌ ചെയ്തതുപോലെ തന്നെ അഹരോന്‍ 
കോലാടിനന്‍െറ രക്തംകൊണ്ടും ചെയ്യണം. മൂടി 
യുടെ മുമ്പിലും വിശിഷ്ടമൂടിയിന്മേലും അഹ 
രാ൯ രക്തം തളിക്കണം. 1അങ്ങനെ അഹരോന്‍ 
അതിവിശുദ്ധസ്ഥലത്തെ ശുദ്ധീകരിക്കണം. 
യിസ്രായേൽജനത അശുദ്ധരായതിനാല്‍ അഹ 
രോന്‍ ഇതെല്ലാം ചെയ്യണം. അവര്‍ തെറ്റു ചെയ്യു 
കയും അനേകം പാപങ്ങള്‍ ചെയ്യുകയും ചെ 
യ്തു. അശുദ്ധജനതയ്ക്കു നടുവില്‍ സ്ഥിതി 
ചെയ്യുന്നതാകയാല്‍ സമ്മേളനക്കൂടാരത്തിനു 
വേണ്ടിയും അഹരോന്‍ ഇതു തന്നെ ചെയ്യണം! 
17അതിവിശുദ്ധസ്ഥലത്തെയും ജനതയെയും 
ശുദ്ധീകരിക്കുവാന്‍ അഹരോന്‍ അതിലേക്കു 
പോകുമ്പോള്‍ സമ്മേളനക്കൂടാരത്തില്‍ ആരും 
ഉണ്ടായിരിക്കരുത്‌. അഹരോന്‍ പുറത്തേക്കു വരു 
ന്നതുവരെ ആരും അതിലേക്കു പ്രവേശിക്കുകയു 
മരുത്‌. അങ്ങനെ, അഹരോന്‍ അവനെത്ത 
ന്നെയും തന്‍െറ കുടുംബത്തേയും യിസ്രായേല്‍ 
ജനതയെയാകമാനവും ശുദ്ധീകരിക്കാം. 18അന 
ന്തരം അഹരോന്‍ പുറത്ത്‌ യാഗപീഠത്തിലേക്ക്‌, 
യഹോവയുടെ മുമ്പില്‍വന്ന്‌, യാഗപീഠത്തെ 
ശുദ്ധീകരിക്കണം. അഹരോന്‍ ആടിനന്‍െറെയും 
കാളയുടെയും രക്തമെടുത്ത്‌ യാഗപീഠം 
ത്തിന്‍റെ എല്ലാ മൂലകളിലും പുരട്ടണം. 19അന 
ന്തരം കുറേ രക്തം തന്‍െറ വിരലുകൊണ്ട്‌ യാഗ 
പീഠത്തില്‍ ഏഴുതവണ തളിക്കണം. അങ്ങനെ 
അഹരോന്‍ യാഗപീഠത്തെ വിശുദ്ധമാക്കുകയും 
യിസ്രായേല്‍ജനതയെ പാപങ്ങളില്‍നിന്നും 
മോചിപ്പിക്കുകയും ചെയ്യണം. 

20“അങ്ങനെ അഹരോന്‍ അതിവിശുദ്ധ 
സ്ഥലം, സമ്മേളനക്കൂടാരം, യാഗപീഠം എന്നി 


























ലേവ്യര്‍ 16:21-17:11 


വയെ ശുദ്ധീകരിക്കണം. അതിനുശേഷം അഹ 
രോന്‍ ജീവിച്ചിരിക്കുന്ന ആടിനെ യഹോവ 
യൂടെ മുമ്പിലേക്കു കൊണ്ടുവരണം. 2ിതനന്‍െറെ 
രണ്ടുകൈകളും അഹരോന്‍ ആടിന്‍റെ തല 
യില്‍ വയ്ക്കണം. അനന്തരം യിസന്ധരായേല്‍ജന 
തയുടെ പാപങ്ങളും കുറ്റങ്ങളും അഹരോന്‍ 
ആടിന്‍െറതലയില്‍ ഏറ്റുപറയണം. അങ്ങനെ 
അഹരോന്‍ ജനങ്ങളുടെ പാപം മുഴുവന്‍ 
ആടിന്‍റെ തലയില്‍ വച്ചുകൊടുക്കണം. 
എന്നിട്ട്‌ അവന്‍ ആടിനെ മരുഭൂമിയിലേക്കയ 
യ്ക്കണം. ആടിനെ ദൂരേക്കു കൊണ്ടുപോകാന്‍ 
ഒരാള്‍ തയ്യാറായി നില്‍ക്കുന്നുണ്ടാവണം. 2അ 
ങ്ങനെ ആട എല്ലാ ജനങ്ങളുടെയും പാപം 
തലയിലേറ്റി ശൂന്യമായ മരുഭൂമിയിലേക്കു 
പോകും. ആടിനെ നയിക്കുന്നവ൯ന്‍ അതിനെ 
മരുഭൂമിയില്‍ വിടണം. 

23“അനന്തരം അഹരോന്‍ സമ്മേളനക്കൂടാര 
ത്തിലേക്കു പ്രവേശിക്കണം. വിശുദ്ധസ്ഥല 
ത്തക്കു പോയപ്പോള്‍ ധരിച്ച ലിനന്‍ വസ്ത്ര 
ങ്ങള്‍ അവന്‍ അഴിച്ചുമാറ്റണം. അവ അവന്‍ 


7 


ഉപേക്ഷിക്കണം. 24ഒരു ശുദ്ധമായ സ്ഥലത്ത്വച്ച്‌ 











118 


അവന്‍ പുരോഹിതരേയും സകല യിസ്ധ്രാ 
യേല്‍ജനതയേയും ശുദ്ധീകരിക്കണം. 3ദയിന്്രാ 
യേല്‍ജനതയെ ശുദ്ധീകരിക്കുക എന്നത്‌ ഒരു 
നിത്ൃനിയമമായിരിക്കും. യിസ്രായേല്‍ജനത 
യൂടെ പാപങ്ങള്‍ മൂലം എല്ലാ വര്‍ഷവും ഒരി 
ക്കല്‍ നിങ്ങള്‍ അക്കാര്യങ്ങള്‍ ചെയ്തിരിക്കണം.” 

അതിനാല്‍ യഹോവ മോശെയോടു കല്ലിച്ച 
കാര്യങ്ങള്‍ അവര്‍ ചെയ്തു. 


മൃഗങ്ങളെ കൊല്ലാനും തിന്നാനുമുള്ള 


നിയമങ്ങള്‍ 
യഹോവ മോശെയോടു പറഞ്ഞു, 
1 2“അഹരോനോടും അവന്‍െറ പൂത്രന്മാ 
രോടും യിസ്രായേലിലെ മൂഴുവന്‍ ജനത 


യോടും സംസാരിക്കുക. യഹോവയുടെ കല്പന 
ഇതാണെന്ന്‌ അവരോടു പറയുക: 3യിന്ധരായേ 
ലുകാരനായ ഒരാള്‍ ഒരു കാളയെയോ ഒരു 
കുഞ്ഞാടിനെയോ ഒരു ആടിനെയോ പാളയ 
ത്തിനകത്തോ പുറത്തോവച്ച്‌ കൊന്നുവെന്നു 
വരാം. 4അയാള്‍ മൃഗത്തെ സമ്മേളനക്കൂടാര 








അവന്‍ തന്‍െറ ശരീരം മുഴുവനും വെള്ളത്തില്‍ 
കഴുകണം. എന്നിട്ടവന്‍ തന്‍െറ മറ്റു വിശൂദ്ധ 
വസ്ത്രങ്ങള്‍ ധരിക്കണം. അവന്‍ പുറത്തേക്കു 
വന്ന്‌ തന്‍െറ ഹോമയാഗവും ജനങ്ങളുടെ 
ഹോമയാഗവും അര്‍പ്പിക്കണം. അവന്‍ തന്നെ 
ത്തന്നെയും ജനങ്ങളെയും ശുദ്ധീകരിക്കണം. 
2അനന്തരം അവന്‍ പാപബലിയുടെ മൃഗ 
ത്തിന്‍റെ കൊഴുപ്പ്‌ യാഗപീഠത്തില്‍ ഹോമി 
ക്കണം. 

2“അസസ്സേലിന്‍െറയടുത്തേക്ക്‌ ആടിനെ 
കൊണ്ടുപോയവന്‍ തന്‍െറ വസ്ത്രങ്ങളും ശരീ 
രവും വെള്ളത്തില്‍ കഴുകണം. അതിനുശേഷം 
അവനു പാളയത്തിലേക്കു കടന്നുവരാം. 

2“പാപബലികള്‍ക്കായുള്ള കാളയെയും 
ആടിനെയും പാളയത്തിനു പുറത്തേക്കു 
കൊണ്ടുപോകണം. (ആ മൃഗങ്ങളുടെ രക്തമാണ്‌ 
വിശുദ്ധസ്ഥലത്ത്‌ സാധനങ്ങള്‍ ശുദ്ധീരിക്കാ 
നുപയോഗിക്കുന്നത്‌.) ആ മൃഗങ്ങളുടെ മാംസ 
വും തോലും ചാണകവും പുരോഹിതന്മാര്‍ 
ദഹിപ്പിച്ചുകളയണം. 28അനന്തരം അവയെ 
ദഹിപ്പിക്കുന്നവന്‍ തന്‍െറ വസ്ത്രങ്ങളും ശരീ 
രവും വെള്ളത്തില്‍ കഴുകണം. അതിനുശേഷം 
അവനു പാളയത്തിലേക്കു വരാം. 

29“ഈ നിയമം നിങ്ങള്‍ക്കു നിത്യമായിരിക്കും. 
ഏഴാംമാസം പത്താംതീയതി നിങ്ങള്‍ ഒന്നും 
ഭക്ഷിക്കരുത്‌. ഒരു ജോലിയും ചെയ്യരുത്‌. നിങ്ങ 
ളുടെ നാട്ടില്‍ വസിക്കുന്നസഞ്ചാരികളോ വിദേ 
ശികളോ പോലും ഒന്നും ചെയ്യാന്‍ പാടില്ല. 
30എന്തുകൊണ്ടെന്നാല്‍ അന്നു പുരോഹിതന്‍ 
നിങ്ങളുടെ പാപങ്ങള്‍ കഴുകിക്കളയുകയും 
നിങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യും. അ 
പ്പോള്‍ നിങ്ങള്‍ യഹോവയുടെ മുമ്പില്‍ ശുദ്ധ 
രായിരിക്കും. 31ഈ ദിവസം നിങ്ങള്‍ക്കു വളരെ 
ee ഒരു വിശ്രമദിവസമാണ്‌. നിങ്ങള്‍ 
ഒന്നും ഭക്ഷിക്കരുത്‌. ഇതു നിത്യനിയമമാണ്‌. 

32“അതിനാല്‍ മഹാപുരോഹിതനായി നിയു 
ക്തനായിരിക്കുന്നയാള്‍ എല്ലാം ശുദ്ധീകരിക്കു 
ന്നതിനുള്ള കര്‍മ്മങ്ങള്‍ ചെയ്യണം. തന്‍െറ 
പിതാവിനുശേഷം മഹാപുരോഹിതനാകാ൯ 
നിയുക്തനായവനാണയാള്‍. ആ പൂരോഹി 
തന്‍ തന്‍െറ വിശുദ്ധവിനന്‍വസ്ത്രങ്ങള്‍ ധരിക്ക 
ണം. 33അതിവിശുദ്ധ സ്ഥലം, സമ്മേളനക്കൂടാരം, 
യാഗപീഠം എന്നിവ അവന്‍ ശുദ്ധീകരിക്കണം. 

















ത്തിനു മുമ്പിലേക്കു കൊണ്ടുവരണം. മൃഗ 
ത്തിന്‍റെ ഒരു ഭാഗം അവന്‍ യഹോവയ്ക്കു 
സമ്മാനിക്കണം. ആ മനുഷ്യന്‍ രക്തപാതകം 
നടത്തിയിരിക്കുന്നു; അതിനാല്‍ അവന്‍ യഹോ 
വയുടെ വിശുദ്ധകൂടാരത്തിനു വഴിപാടു കഴി 
ച്ചേപറ്റൂ. മൃഗത്തിന്‍െറ ഒരു ഭാഗം അവന്‍ യഹോ 
വയ്ക്കു നല്‍കുന്നില്ലെങ്കില്‍ അവന്‍ തന്‍െറ 
സമൂഹത്തില്‍നിന്നും ഒറ്റപ്പെടണം! ടജനങ്ങള്‍ 
യഹോവയ്ക്കുള്ള സമാധാനബലി കൊണ്ടുവ 
രുന്നതിനാണ്‌ ഈ നിയമം. തങ്ങള്‍ വെളിന്മ്രദേ 
ശത്തുവച്ചു കൊല്ലുന്ന മൃഗങ്ങളെ യിസ്രായേല്‍ 
ജനത കൊണ്ടുവരണം. സമ്മേളനക്കൂടാര 
ത്തിന്‍െറ കവാടത്തില്‍, അവര്‍ ആ മൃഗങ്ങളെ 
യഹോവയ്ക്കു മുമ്പില്‍ കൊണ്ടുവരണം. അവര്‍ 
ആ മൃഗങ്ങളെ പുരോഹിതനെ ഏല്ലിക്കണം. 
അപ്പോള്‍ പുരോഹിതന്‍ ആ മൃഗങ്ങളുടെ രക്തം 
സമ്മേളനക്കൂടാരത്തിനെറെ കവാടത്തിനന്‍െറ 
സമീപമുള്ള യഹോവയുടെ യാഗപീഠത്തില്‍ 
തളിക്കണം. ആ മൃഗങ്ങളുടെ കൊഴുപ്പ്‌ പുരോ 
ഹിതന്‍ യാഗപീഠത്തില്‍ ഹോമിക്കുകയും 
വേണം. അതിന്‍െറ ഗന്ധം യഹോവയെ പ്രസാ 
ദിപ്പിക്കും. "അവര്‍ തങ്ങളുടെ “കോലാടു വിഗ്ര 
ഹ്‌ങ്ങള്‍ക്ക്‌ ഒരു ബലിയും അര്‍പ്പിക്കാന്‍ പാടില്ല! 
ആ ദേവന്മാരുടെ പിന്നാലെയാണല്ലോ അവര്‍ 
ഓടി നടന്നത്‌. അങ്ങനെ അവര്‍ വൃഭിചാരി 
കളെപ്പോലെ പെരുമാറി. ഈ നിയമങ്ങള്‍ നിത്യ 
മാണ്‌! 

ജനങ്ങളോടു പറയുക: യിസ്രായേലുകാ 
രനോ ഒരു സഞ്ചാരിയോ അവരോടൊപ്പം 
വസിക്കുന്ന ഒരു വിദേശിയോ ഒരു ഹോമയാ 
ഗമോ ബലിയോ കഴിച്ചു എന്നുവരാം. അയാ 
ളും തന്‍െറ വഴിപാട്‌ സമ്മേളനക്കുടാരത്തിനന്‍െറ 
കവാടത്തിങ്കലേക്കു കൊണ്ടുവന്ന്‌ യഹോവ 
യ്ക്കു സമര്‍പ്പിക്കണം. അയാളങ്ങനെ ചെയ്തി 
ല്ലെങ്കില്‍ അയാളെ അയാളുടെ സമൂഹത്തില്‍ 
നിന്നും പുറന്തള്ളണം. 

10“ആരെങ്കിലും രക്തം കുടിച്ചാല്‍ അവന്‍ 
ഞാന്‍ എതിരായിരിക്കും. അയാള്‍ ഒരു യിസ്രാ 
യേലുകാരനാണോ യിസ്രായേലില്‍ താമസി 
ക്കുന്ന വിദേശിയാണോ എന്ന വിവേചനമില്ല! 
അവനെ ഞാ൯ അവന്‍െറ സമൂഹത്തില്‍നിന്നും 
വേര്‍പെടുത്തും. 1എന്തുകൊണ്ടെന്നാല്‍ ശരീര 
ത്തിന്‍റെ ജീവന്‍ രക്തത്തിലാണിരിക്കുന്നത്‌. 

















119 


യാഗപീഠത്തില്‍ രക്തമൊഴിക്കേണ്ട രീതി ഞാന്‍ 
നിങ്ങള്‍ക്കു പറഞ്ഞു തന്നിട്ടുണ്ട്‌. നിങ്ങളെത്ത 
ന്നെ ശുദ്ധീകരിക്കാന്‍ അതു ചെയ്യണം. നിങ്ങളെ 
ടുത്ത ജീവന്‍െറ വിലയായി എനിക്ക്‌ ആ രക്തം 
തരണം. 12അതിനാല്‍ യിസ്രായേല്‍ജനതയോടു 
ഞാന്‍ പറയുന്നു: നിങ്ങളിലാരും രക്തം ഭക്ഷിക്ക 
രുത്‌. നിങ്ങളുടെ കൂടെ വസിക്കുന്ന ഒരു വിദേ 
ശിയും രക്തം ഭക്ഷിക്കരുത്‌. 

13*ആരെങ്കിലുമൊരാള്‍ ഭക്ഷണയോഗ്യമായ 
ഒരു കാട്ടുമുഗത്തെയോ പക്ഷിയേയോ പിടി 
ച്ചാല്‍ അതിന്‍െറ രക്തം മണ്ണിലൊഴിച്ച്‌ മണ്ണിട്ടു 
മൂടണം. യിസ്രായേല്‍കാരനായാലും നിങ്ങള്‍ 
ക്കിടയില്‍ വസിക്കുന്ന വിദേശിയായാലും 
അങ്ങനെതന്നെ ചെയ്യണം! 14നിങ്ങളെന്തിനാ 
ണിങ്ങനെ ചെയ്യേണ്ടതെന്നോ? ആ മൃഗ 
ത്തിന്‍റെ മാംസത്തില്‍ രക്തമിരുന്നാല്‍, ആ മൃഗ 
ത്തിന്‍റെ ജീവന്‍ അപ്പോഴും ആ രക്തത്തില്‍ 
ഉണ്ടായിരിക്കും. അതിനാല്‍ യിസ്രായേല്‍ജന 
തയ്ക്കു ഞാന്‍ ഈ കല്പന നല്‍കുന്നു: രക്ത 
മുള്ളമാംസം ഭക്ഷിക്കരുത്‌! രക്തം ഭക്ഷിക്കുന്ന 
ഏതൊരുവനും തന്‍െറ സമൂഹത്തില്‍നിന്നും 
വേര്‍പെടുത്തപ്പെടണം. 

1താനേ ചത്തതോ മറ്റു മൃഗങ്ങള്‍ കൊന്നതോ 
ആയ മൃഗങ്ങളെ തിന്നുന്നവന്‍ സായാഹ്നം വരെ 
അശുദ്ധനാണ്‌. അവന്‍ തന്‍െറ വസ്ത്രങ്ങള്‍ 
നനച്ചുകുളിക്കണം. യിസ്രായേലുകാരനായാ 
ലും അവര്‍ക്കിടയിലെ വിദേശിയായാലും 
അങ്ങനെ തന്നെ! 1അയാള്‍ വസ്ത്രം കഴുകി 
കുളിക്കുന്നില്ലെങ്കില്‍ അയാള്‍ പാപത്തിന്‍െറ 
അപരാധിയായിത്തീരും.” 


ലൈംഗികബന്ധങ്ങളുടെ നിയമങ്ങള്‍ 

യഹോവ മോശെയോടു പറഞ്ഞു, 
] മ“യിസ്രായേല്‍ജനതയോടു പറയുക: 
നിങ്ങളുടെ ദൈവമാകുന്ന യഹോവ ഞാനാ 
കുന്നു. മുമ്പ്‌ നിങ്ങള്‍ ഈജിപ്തില്‍ താമസിച്ചു. 
ആ രാജ്യത്തു ചെയ്യപ്പെട്ടിരുന്നതൊന്നും നിങ്ങള്‍ 
ചെയ്യരുത്‌! നിങ്ങളെ ഞാന്‍ കനാനിലേക്കു 
നയിച്ചുകൊണ്ടിരിക്കുന്നു. ആ നാട്ടില്‍ അനു 
ഷ്ഠിച്ചുവരുന്നതൊന്നും നിങ്ങള്‍ ചെയ്യരുത്‌. 
അവരുടെ ആചാരങ്ങളും അനുഷ്ഠിക്കരുത്‌. 
നിങ്ങള്‍ എന്‍െറ ചട്ടങ്ങള്‍ അനുസരിക്കുകയും 
എന്‍െറ നിയമങ്ങള്‍ പിന്തുടരുകയും വേണം! 
ആ ചട്ടങ്ങള്‍ പിന്തുടരുന്നുവെന്ന്‌ നിങ്ങള്‍ 
ഉറപ്പു വരുത്തുക! എന്തുകൊണ്ടെന്നാല്‍ ഞാന്‍ 
നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. 
ടഅതിനാല്‍ എന്‍െറ നിയമങ്ങളും ചട്ടങ്ങളും 
നിങ്ങള്‍ അനുസരിക്കണം .എനന്‍െറ നിയമങ്ങളും 
ചട്ടങ്ങളും അനുസരിക്കുന്നവന്‍ ജീവിക്കും! 
ഞാന്‍ യഹോവയാകുന്നു! 

“നിങ്ങളുടെ അടുത്ത ബന്ധത്തില്‍പ്പെട്ടവരു 
മായി നിങ്ങള്‍ ലൈംഗികബന്ധത്തിലേര്‍പ്പെട 
രുത്‌! ഞാന്‍ യഹോവയാകുന്നു. 

"നിങ്ങളുടെ പിതാവോ മാതാവോ ആയും 
ഒരിക്കലും ലൈംഗികബന്ധം പുലര്‍ത്തരുത്‌. 
അവള്‍ നിങ്ങളുടെ അമ്മയാകുന്നു. അതിനാല്‍ 
അവളുമായി ലൈംഗികബന്ധം പാടില്ല. 
നിങ്ങളുടെ അമ്മയല്ലെങ്കിലും നിങ്ങളുടെ അപ്പ 
ന്‍െറ ഭാര്യയുമായി ലൈംഗികബന്ധം പാടില്ല. 
എന്തുകൊണ്ടെന്നാല്‍, അതു നിങ്ങളുടെ പിതാ 
വുമായുള്ള ലൈംഗികബന്ധം പോലെയാണ്‌. 

“നിങ്ങളുടെ സഹോദരിയുമായും ലൈംഗി 
കബന്ധത്തിലേര്‍പ്പെടരുത്‌. അവള്‍ നിങ്ങളുടെ 








ലേവ്യര്‍ 17:12-18:24 


പിതാവിന്‍െറയോ മാതാവിന്‍െറയോ മകളാ 
ണോ എന്നതു പ്രശ്നമല്ല. അവള്‍ നിങ്ങളുടെ 
വീട്ടിലാണോ മറ്റെവിടെയെങ്കിലുമാണോ ജനി 
ച്ചതെന്നും പ്രശ്നമല്ല. 

10“നിങ്ങളുടെ പനത്രിയുമായും ലൈംഗികബ 
ന്ധത്തിലേര്‍പ്പെടരുത്‌. അവള്‍ നിങ്ങളുടെ 
തന്നെ ഭാഗമാണ്‌! 

11“നിങ്ങളുടെ പിതാവിനും അയാളുടെ ഭാര്യ 
യ്ക്കും ഒരു പുത്രി പിറന്നാല്‍ അവള്‍ നിങ്ങളുടെ 
സഹോദരിയായിരിക്കും. അവളുമായും നിങ്ങള്‍ 
ലൈംഗികബന്ധത്തിലേര്‍പ്പെടരുത്‌. 

നിങ്ങളുടെ പിത്ൃസഹോദരിയുമായും 
ലൈംഗികബന്ധം പാടില്ല. അവള്‍ നിങ്ങളുടെ 
അടുത്ത ബന്ധുവാണ്‌. നിങ്ങളുടെ അമ്മ 
യുടെ സഹോദരിയുമായും ലൈംഗികബന്ധം 
പാടില്ല. അവള്‍ നിങ്ങളുടെ അമ്മയുടെ അടു 
ത്ത ബന്ധുവാണ്‌. ॥നിങ്ങളുടെ പിതൃസഹോ 
ദരനുമായും ലൈംഗികബന്ധം പുലര്‍ത്തരുത്‌. 
നിങ്ങള്‍ നിങ്ങളുടെ അമ്മാവന്‍െറ ഭാര്യയുടെയ 
ടുത്ത്‌ ലൈംഗികബന്ധത്തിനു പോകരുത്‌. 
അവള്‍ നിങ്ങളുടെ അമ്മാവിയാണ്‌. 

15“നിങ്ങള്‍ നിങ്ങളുടെ മകന്‍െറ ഭാര്യയെ 
പ്രാപിക്കരുത്‌. അവള്‍ നിങ്ങളുടെ മകന്‍െറ 
ഭാര്യയാണ്‌. അവളുമായി നിങ്ങള്‍ക്ക്‌ ലൈംഗി 
കബന്ധം പാടില്ല. 











16“സഹോദരഭാര്യയെയും പ്രാപിക്കരുത്‌. 
അതു സഹോദരനുമായി ലൈംഗികബന്ധം 
പുലര്‍ത്തുന്നതു പോലെയാണ്‌. 

17“ഒരു അമ്മയുമായും അവളുടെ മകളുമായും 
നിങ്ങള്‍ക്ക്‌ ലൈംഗികബന്ധം പാടില്ല. ആ 
സ്ത്രീയുടെ പനത്രിയേയും നിങ്ങള്‍ പ്രാപി 
ക്കരുത്‌. ആ പനത്രി ആ സ്ത്രീയുടെ മകന്‍െറ 
യോ മകളുടെയോ പുത്രിയായിക്കൊള്ളട്ടെ. 
അവളുടെ പനത്രിമാര്‍ അടുത്ത ബന്ധുക്കളാണ്‌. 
അവരുമായി ബന്ധപ്പെടുന്നത്‌ പാപമാണ്‌. 

18“നിങ്ങളുടെ ഭാര്യ ജീവിച്ചിരിക്കേ അവളുടെ 
സഹോദരിയേയും ഭാര്യയാക്കരുത്‌. അത്‌ ആ 
സഹോദരിമാരെ ശത്രൂക്കളാക്കും. നിങ്ങളുടെ 
ഭാര്യയുടെ സഹോദരിയുമായും ലൈംഗിക 
ബന്ധം പാടില്ല. 

19“ഒരു സ്ത്രീ ര അവളെ 
പ്രാപിക്കാന്‍ ശ്രമിക്കരുത്‌. ആ സമയത്ത്‌ അവള്‍ 
അശുദ്ധയാണ്‌. 

20“അയല്‍ക്കാരന്‍െറ ഭാര്യയുമായി നിങ്ങള്‍ക്ക്‌ 
ലൈംഗികബന്ധം ഉണ്ടായാല്‍ അതു നിങ്ങളെ 
അഴുക്കാക്കും. 

21“നിങ്ങള്‍ നിങ്ങളുടെ മക്കളിലാരെയെ 
ങ്കിലും അഗ്നിയിലൂടെ മോലേക്കിനു നല്‍ക 
രുത്‌. അങ്ങനെ ചെയ്യുന്നത്‌ നിങ്ങള്‍ നിങ്ങളുടെ 
ദൈവത്തിന്‍െറ നാമത്തെ ആദരിക്കുന്നില്ല 
എന്നാകും തെളിയിക്കുക! ഞാനാകുന്നു 
യഹോവ. 

2“ഒരു സ്ത്രീയുമായെന്നപോലെ ഒരു പുരുഷ 
നുമായും നിങ്ങള്‍ ലൈംഗികബന്ധത്തിലേര്‍ 
പ്പെടരുത്‌. അത്‌ ഉഗ്രപാപമാണ്‌! 

23“ഏതെങ്കിലും മുഗവുമായും നിങ്ങള്‍ ലൈം 
ഗികബന്ധത്തിലേര്‍പ്പെടരുത്‌. അതു നിങ്ങളെ 
അശുദ്ധമാക്കുകയേ ഉള്ളൂ. അതുപോലെ സ്ത്രീ 
കളും മൃഗവുമായി ബന്ധപ്പെടരുത്‌. അതു പ്രകൃ 
തിവിരുദ്ധമാണ്‌! 

24“ഈ തെറ്റുകള്‍ ചെയ്ത്‌ നിങ്ങള്‍ സ്വയം 
അശുദ്ധരാകാതിരിക്കുക! ഞാന്‍ ജനങ്ങളെ അവ 
രുടെ രാജ്യത്തുനിന്നും പുറത്താക്കി ആ ദേശം 








ലേവ്യര്‍ 18:25-19:23 120 
നിങ്ങള്‍ക്കു തരുന്നു! എന്തുകൊണ്ടെന്നാല്‍ കൂടി സഞ്ചരിക്കുന്നവര്‍ക്കും വേണ്ടിയുള്ളതാണ്‌. 
അവര്‍ ആ കൊടുംപാപങ്ങള്‍ ചെയ്തു. നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു! 


2അവര്‍ ആ നാടിനെ അശുദ്ധമാക്കി! അതി 
നാല്‍ അവരുടെ പാപത്തിന്‌ ഞാന്‍ അവരെ 
ക്കൊണ്ട്‌ വില കൊടുപ്പിക്കു. അതിനാല്‍ ആ 
നാട്‌ അതിലെ ജനതയെ ഛര്‍ദ്ദിക്കുന്നു! 
26“അതിനാല്‍ നിങ്ങള്‍ എന്‍െറ നിയമങ്ങളും 
ചട്ടങ്ങളും അനുസരിക്കുക. നിങ്ങള്‍ അത്തരം 
കൊടുംപാപങ്ങളൊന്നും ചെയ്യരുത്‌. യിസ്രാ 
യേല്‍പനരന്മാര്‍ക്കും നിങ്ങള്‍ക്കും നിങ്ങളുടെ 
ഇടയില്‍ വസിക്കുന്ന മറ്റുള്ളവര്‍ക്കും വേണ്ടിയു 
ള്ളതാണ്‌ ആ നിയമങ്ങള്‍! 27നിങ്ങള്‍ക്കു മുമ്പ്‌ 














11“നിങ്ങള്‍ മോഷ്ടിക്കരുത്‌. മറ്റുള്ളവരെ 
വഞ്ചിക്കരുത്‌. പരസ്പരം നുണ പറയരുത്‌. 
2കളളസത്യങ്ങള്‍ക്ക്‌ എന്‍െറ പേര്‍ ഉപയോഗി 
ക്കരുത്‌. അങ്ങനെ ചെയ്താല്‍ നിങ്ങള്‍ നിങ്ങ 
ളുടെ ദൈവത്തിന്‍െറ നാമത്തെ ആദരിക്കുന്നി 
ല്ലെന്നു വരും. നിങ്ങളുടെ ദൈവമായ യഹോവ 
ഞാനാകുന്നു. 

13“അയല്‍ക്കാരനോട ഒരിക്കലും തിന്മ ചെയ്യ 
രുത്‌. അവനെ കൊള്ളയടിക്കരുത്‌. കൂലിപ്പണി 
ക്കാരന്റെ കൂലി പുലരുംവരെ രാത്രി മുഴുവന്‍ 








അവിടെ വസിച്ചവര്‍ ആ കടുംകൈകള്‍ ചെ 
യ്ത്‌ ദേശത്തെ അശുദ്ധമാക്കി! 28നിങ്ങള്‍ അതു 
ചെയ്താല്‍ നിങ്ങള്‍ നാടിനെ അശുദ്ധമാക്കുക 
യായിരിക്കും. അപ്പോള്‍ നിങ്ങള്‍ക്കു മുമ്പു വസി 
ച്ചിരുന്നവരെൌയെന്നപോലെ ആ ദേശം നിങ്ങ 
ളെയും ഛര്‍ദ്ദിക്കും. 22ആരെങ്കിലും ആ കൊടും 
പാപങ്ങളിലെന്തെങ്കിലും ചെയ്താല്‍ അവന്‍ 
തന്‍െറ സമൂഹത്തില്‍നിന്നും പുറന്തള്ളഒ 
ടണം! മറ്റുള്ളവര്‍ ആ പാപങ്ങള്‍ ചെയ്തു. 
പക്ഷേ നിങ്ങള്‍ എന്‍െറ നിയമങ്ങള്‍ അനുസരി 
ക്കണം! ആ കൊടുംപാപങ്ങളിലൊന്നുപോലും 
നിങ്ങള്‍ ചെയ്യരുത്‌! അവ ചെയ്ത്‌ സ്വയം 
അശുദ്ധരാകാതിരിക്കുക. നിങ്ങളുടെ ദൈവ 
മായ യഹോവ ഞാനാകുന്നു.” 


യിസ്രായേല്‍ ദൈവത്തിനുള്ളത്‌ 
യഹോവ മോശെയോടു പറഞ്ഞു, 2“യി। 

ee പറയുക: നിങ്ങ 
ളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു! 
ഞാന്‍ വിശുദ്ധനാണ്‌, അതിനാല്‍ നിങ്ങളും 
വിശുദ്ധരായിരിക്കുക! 
3“നിങ്ങളിലോരോരുത്തരും തങ്ങളുടെ മാതാ 
പിതാക്കളെ ആദരിക്കുകയും എന്‍െറ വിശേഷ 
വിശ്രമദിനങ്ങള്‍ പാലിക്കുകയും വേണം. ഞാന്‍ 
നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു! 

4*വിഗ്രഹങ്ങളെ ആരാധിക്കരുത്‌. നിങ്ങള്‍ 
ക്കായി ദേവന്മാരുടെ വിഗ്രഹങ്ങള്‍ വാര്‍ത്തുണ്ടാ 
ക്കരുത്‌. ഞാന്‍ നിങ്ങളുടെ ദൈവമായ യഹോവ 
യാകുന്നു! 

ട്‌നിങ്ങള്‍ യഹോവയ്ക്കു ഒരു സമാധാന 
ബലിയര്‍പ്പിക്കുമ്പോള്‍ നിങ്ങള്‍ സ്വീകാര്യനാ 
കുംവിധം ശരിയായ രീതിയില്‍ അര്‍പ്പി ക്കണം. 
നിങ്ങള്‍ അതര്‍പ്പിക്കുന്ന ദിവസവും പിറ്റേ 
ദിവസവുമായി അതു ഭക്ഷിക്കുകയും വേണം. 
മൂന്നാംദിവസവും ബലിവസ്തു അവശേഷി 
ക്കുന്നുവെങ്കില്‍ അതു ദഹിപ്പിക്കുക. 7മൂന്നാം 
ദിവസം ബലിവസ്തുക്കളൊന്നും നിങ്ങള്‍ 
ഭക്ഷിക്കരുത്‌. അതു അശുദ്ധവും അസ്വീകാര്യ 
വുമാണ്‌! 8അങ്ങനെയാരെങ്കിലും ചെയ്താല്‍ 
അവന്‍ പാപം മൂലം അപരാധിയായിത്തീരും! 
എന്തുകൊണ്ടെന്നാല്‍ അവന്‍ യഹോവയുടെ 
വിശുദ്ധവസ്തുക്കളെ ആദരിക്കുന്നില്ല. അയാള്‍ 

















പോലും വച്ചുകൊണ്ടിരിക്കരുത്‌. 

14“ബധിരനായ ഒരുവനെ നിങ്ങള്‍ ശപിക്ക 
രുത്‌. അന്ധനെ വീഴിക്കാന്‍ അവന്‍െറ മാര്‍ഗ്ഗ 
ത്തില്‍ ഒന്നും ഇടരുത്‌. പക്ഷേ നിങ്ങള്‍ നിങ്ങ 
ളുടെ ദൈവത്തെ ആദരിക്കണം. ഞാനാണ്‌ 
യഹോവ! 

15“ന്യായവിധിയില്‍ നിങ്ങള്‍ നീതി പാലി 
ക്കണം. പാവങ്ങളോട്‌ പ്രത്യേക ആനുകൂല്യ 
ങ്ങള്‍ കാണിക്കരുത്‌. പ്രമുഖരായവര്‍ക്കും ആനു 
കൂല്യങ്ങളൊന്നും പ്രത്യേകിച്ചു നല്‍കരുത്‌. 
നിങ്ങളുടെ അയല്‍ക്കാരനെ നീതിനിഷ്ഠ 
യോടെ വേണം വിധിക്കാന്‍. 1തറ്റുള്ളവര്‍ക്കെ 
തിരെ നുണക്കഥകള്‍ പ്രചരിപ്പിക്കരുത്‌. അയ 
ല്‍ക്കാരന്‍െറ ജീവിതത്തെ അപകടപ്പെടുത്തുന്ന 
യാതൊന്നും പ്രവര്‍ത്തിക്കരുത്‌. യഹോവ 
ഞാനാകുന്നു! 

17“നിങ്ങള്‍ സഹോദരനെ മനസ്സുകൊണ്ടു 
വെറുക്കാതിരിക്കുക. അയല്‍ക്കാരന്‍ തെറ്റായതെ 
ന്തെങ്കിലും പ്രവര്‍ത്തിച്ചാല്‍ അവനുമായി 
അക്കാര്യം സംസാരിക്കുക. പക്ഷേ അവനോടു 
ക്ഷമിക്കുക! അപ്പോള്‍ പാപംകൊണ്ട്‌ നീ അപ 
രാധിയാകില്പ. 1ണിങ്ങളോടു മറ്റുള്ളവര്‍ ചെ 
യുന്ന തെറ്റുകള്‍ പൊറുക്കുക. പകയുണ്ടാവാ 
തിരിക്കുക. നിന്നെയെന്നപോലെ നിന്‍െറ അയ 
ല്‍ക്കാരനെയും സ്നേഹിക്കുക. യഹോവ 
ഞാനാകുന്നു. 

19 എനെറെ നിയമങ്ങള്‍ നിങ്ങള്‍ അനുസരി 
ക്കണം. രണ്ടുതരം മൃഗങ്ങളെ ഇണചേര്‍ക്കരുത്‌. 
നിങ്ങളുടെ വയലില്‍ രണ്ടുതരം വിത്തു വിത 
യ്ക്കരുത്‌. രണ്ടുതരം നൂലുകള്‍കൊണ്ടു നെയ്ത 
വസ്ത്രങ്ങള്‍ ധരിക്കരുത്‌. 
20“ഒരു പുരുഷന്‍ മറ്റൊരാളുടെ അടിമസ്ത്രീ 
യുമായി ലൈംഗികബന്ധത്തിലേര്‍പ്പെട്ടെന്നു 
വരാം. പക്ഷേ ആ അടിമസ്ത്രീ സ്വതന്ത്രയാക്ക 
പ്പെട്ടവളല്ല. അങ്ങനെ വന്നാല്‍ ശിക്ഷയുണ്ടാ 
കണം. പക്ഷേ അവരെ വധിക്കരുത്‌. എന്തുകൊ 
ണ്ടെന്നാല്‍ സ്ത്രീ സ്വതന്ത്രയല്ല. പുരുഷന്‍ 
സമ്മേളനക്കൂുടാരത്തി൯െറെ കവാടത്തില്‍ 
യഹോവയ്ക്കു തന്‍െറ അപരാധബലി അര്‍പ്പി 
ക്കണം. അപരാധബലിയ്ക്കായി അയാള്‍ ഒരു 
ആണാടിനെ കൊണ്ടുവരണം. 22അയാളെ 
ശുദ്ധീകരിക്കാനുള്ള കര്‍മ്മങ്ങള്‍ പുരോഹിതന്‍ 














തന്‍െറ സമൂഹത്തില്‍നിന്നും പുറന്തള്ളപ്പെ 
ടണം. 

“വിളവെടുപ്പു സമയത്ത്‌ കൊയ്ത്തു നടത്തു 
മ്പോള്‍ വയലിനന്‍െറ അരികുവരെ കൊയ്യരുത്‌. 
താഴെവീഴുന്ന ധാന്യങ്ങള്‍ വാരിയെടുക്കുകയു 
മരുത്‌. നിങ്ങളുടെ മുന്തിരിത്തോട്ടത്തിലെ 
മുഴുവന്‍ മുന്തിരിയും പറിച്ചെടുക്കരുത്‌. 10അതു 
പോലെ നിലത്തു വീണ മുന്തിരിയും പെറുക്കി 
യെടുക്കാതിരിക്കുക. എന്തുകൊണ്ടെന്നാല്‍, 
അവ പാവപ്പെട്ടവര്‍ക്കും നിങ്ങളുടെ രാജ്യത്തു 





ചെയ്യണം. ആണാടിനെ പുരോഹിതന്‍ യഹോ 
വയ്ക്കു മുമ്പില്‍ അപരാധബലിയായി അര്‍ 
പ്പിക്കും. അത്‌ അയാളുടെ പാപങ്ങള്‍ക്കു വേണ്ടി 
യാണ്‌. അപ്പോള്‍ അയാളുടെ പാപങ്ങള്‍ പൊ 
റുക്കപ്പെടും. 

23“ഭാവിയില്‍ നിങ്ങള്‍ നിങ്ങളുടെ രാജ്യത്തി 
ലേക്കു പ്രവേശിക്കും. അപ്പോള്‍ നിങ്ങള്‍ ആഹാ 
രത്തിന്‌ പല തരത്തില്‍പ്പെട്ട മരങ്ങള്‍ നട്ടുപിടി 
പ്പിക്കണം. ഒരു മരം നട്ടാല്‍ മൂന്നുവര്‍ഷം കഴി 
ഞ്ഞേ അതിന്‍െറ ഫലം ഭക്ഷിക്കാവൂ. ആദ്യം 


121 


അവ ഭക്ഷിക്കരുത്‌. 4്നാലാംവര്‍ഷം അതിലെ 
ഫലങ്ങള്‍ യഹോവയ്ക്കുള്ളതാണ്‌. അതു 
യഹോവയ്ക്കുള്ള വിശുദ്ധ സ്തുതിവഴിപാ 
ടാണ്‌. 25അനന്തരം അഞ്ചാംവര്‍ഷം ആ മരത്തില്‍ 
നിന്നുള്ള പഴം നിങ്ങള്‍ക്കു ഭക്ഷിക്കാം. മരം നിങ്ങ 
ള്‍ക്കായി കൂടുതല്‍ കൂടുതല്‍ പഴങ്ങള്‍ ഉല്ലാദി 
പ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ ദൈവമായ 
യഹോവ ഞാനാകുന്നു! 

26“രക്തം തങ്ങി നില്‍ക്കുന്ന മാംസം നിങ്ങള്‍ 





ഭക്ഷിക്കരുത്‌. 
“ഭാവി പ്രവചിക്കാന്‍ നിങ്ങള്‍ മാന്ത്രികവിദ്യ 
പോലുള്ള ഒന്നും പ്രയോഗിക്കരുത്‌. 


27*നിങ്ങളുടെ മുഖത്തിന്‍റെ വശത്തു വള 
രുന്ന മുടി വടിച്ചുകളയരുത്‌. മുഖത്തിന്‍െറ വശ 
ത്തു വളരുന്ന താടിയും വെട്ടരുത്‌. മരിച്ചവരെ 
ഓര്‍മ്മിക്കാന്‍ സ്വശരീരത്തില്‍ മുറിവേല്ലിക്ക 
രുത്‌. ശരീരത്തില്‍ പച്ചകുത്തുകയുമരുത്‌. ഞാനാ 
കുന്നു യഹോവ! 

29“നിങ്ങളുടെ പുത്രിയെ ഒരു വേശ്യയാക്കുക 
വഴി പങ്കിലയാകാന്‍ അനുവദിക്കരുത്‌. അത്‌ 
നിങ്ങള്‍ അവളെ ആദരിക്കുന്നില്ല എന്നു കാണി 
ക്കും! നിങ്ങളുടെ രാജ്യത്ത്‌ ആരെയും വേശ്യക 
ളാകാ൯ അനുവദിക്കരുത്‌. അത്തരം പാപങ്ങള്‍ 
നിങ്ങളുടെ രാജ്യത്ത്‌ വന്നു നിറയാന്‍ അനു 
വദിക്കാതിരിക്കുക. 

30“ എന്‍െറ വിശിഷ്ട അവധിദിവസങ്ങളില്‍ 
പണിയെടുക്കാതിരിക്കണം. എന്‍െറ വിശുദ്ധ 
സ്ഥലത്തെ നിങ്ങള്‍ ആദരിക്കണം. യഹോവ 
ഞാനാകുന്നു. 

31“മ്ന്ത്രവാദികളുടെയോ വെളിച്ചപ്പാടുകളു 
ടെയോ അടുത്തേക്ക്‌ ഉപദേശത്തിനു പോക 
രുത്‌. അവര്‍ നിങ്ങളെ അശുദ്ധരാക്കുമെന്നതി 
നാല്‍ പോകരുത്‌. നിങ്ങളുടെ ദൈവമായ 
യഹോവ ഞാനാകുന്നു! 

32*്വൃദ്ധരെ ആദരിക്കുക. അവര്‍ മുറിയി ലേക്കു 
വരുമ്പോള്‍ എഴുന്നേറ്റു നില്‍ക്കുക. നിങ്ങളുടെ 
ദൈവത്തോടു ആദരവ്‌ കാട്ടുക. യഹോവ 
ഞാനാകുന്നു! 

33“നിങ്ങളുടെ രാജ്യത്തു വസിക്കുന്ന വിദേശി 
കളെ ഉപദ്രവിക്കരുത്‌. നിങ്ങളുടെ പനരന്മാ 
രോടെന്നപോലെ തന്നെ അവരോടും പെരു 
മാറുക. നിങ്ങളെയെന്നപോലെ വിദേശിക 
ളെയും സ്നേഹിക്കുക. എന്തുകൊണ്ടെന്നാല്‍ 
ഒരിക്കല്‍, ഈജിപ്തില്‍ നിങ്ങളും വിദേശികളാ 
യിരുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ 
ഞാനാകുന്നു! 

35“ജനങ്ങളെ നീതിനിഷ്ഠയോടെ വിധി 
ക്കുക. സാധനങ്ങള്‍ അളക്കുമ്പോഴും തൂക്കു 
മ്പോഴും നീതിയോടെ ചെയ്യുക. 36നിങ്ങളുടെ 
കൂടകള്‍ ശരിയായ അളവിലുള്ളതായിരിക്കണം. 
നിങ്ങളുടെ അളവുപാത്രത്തില്‍ ശരിയായ അള 
വില്‍ ദ്രാവകം കൊള്ളണം. നിങ്ങളുടെ ത്രാസ്സു 
കളും കുട്ടികളും ശരിയായ അളവില്‍ തൂക്കണം. 
നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു! 
ഈജിപ്തില്‍നിന്നും നിങ്ങളെ മോചിപ്പിച്ചത്‌ 
ഞാനാകുന്നു! 

3 എന്‍െറ എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും 
നിങ്ങള്‍ ഓര്‍മ്മിക്കണം. നിങ്ങള്‍ അവ അനുസ 
രിക്കുകയും വേണം. യഹോവ ഞാനാകുന്നു!” 

യഹോവ മോശെയോടു പറഞ്ഞു, 
2 2“യിസ്രായേൽജനതയോട്‌ നീ ഇക്കാര്യ 
ങ്ങള്‍ കൂടി പറയണം: നിങ്ങളുടെ രാജ്യത്തെ 





വിഗ്രഹാരാധനയ്ക്കെതിരെ മുന്നറിയിപ്പ്‌ 


ലേവ്യര്‍ 19:24-20:14 


ആരെങ്കിലും തങ്ങളുടെ പുത്രന്മാരില്‍ ഒരുവനെ 
വ്യാജദൈവമായ മോലേക്കിനു സമര്‍പ്പിച്ചെന്നു 
വരാം. അയാള്‍ കൊല്ലപ്പെടണം! അയാള്‍ 
യിന്രായേല്‍പനരനാണോ യിസ്രായേലില്‍ 
വസിക്കുന്ന വിദേശിയാണോ എന്നൊന്നും 
നോക്കാതെ അയാളെ കല്ലെറിഞ്ഞു കൊല്ലണം. 
ഞാന്‍ അവന്‌ എതിരായിരിക്കും! അവനെ 
ഞാന്‍ അവന്‍െറ ജനതയില്‍ നിന്നും വേര്‍പെടു 
ത്തും! എന്തുകൊണ്ടെന്നാല്‍ അവന്‍ തന്‍െറ കുട്ടി 
കളെ മോലേക്കിനു കൊടുത്തു. അവന്‍ എന്‍െറ 
വിശുദ്ധനാമത്തെ ആദരിക്കുന്നില്ല എന്ന്‌ തെളി 
യിച്ചു കഴിഞ്ഞു! അവന്‍ എന്‍െറ വിശുദ്ധസ്ഥല 
ത്തെ അശുദ്ധമാക്കുകയും ചെയ്തു. 4സാധാ 
രണ ജനങ്ങള്‍ അവനെ അവ ഗണിച്ചുവെന്നു 
വരാം. തന്‍െറ കൂട്ടികളെ മോലേക്കിനു കൊടു 
ത്തവനെ അവര്‍ വധിച്ചില്ലെന്നും വരാം. 
ടപക്ഷേ ഞാന്‍ അവനും അവന്‍െറ കുടുംബത്തി 
നും എതിരായിരിക്കും! അവനെ ഞാന്‍ അവ 
നന്‍െറെ ജനതയില്‍നിന്നും വേര്‍പെടുത്തും! 
എന്നെ അവിശ്വസിച്ചു മോലേക്കിന്‍െറ പുറകെ 
പോകൂ ന്നവരെയൊക്കെ ഞാന്‍ 
വേര്‍പെടുത്തും. 

“മന്തവാദികളുടെയും വെളിച്ചപ്പാടന്മാരു 
ടെയും അടുത്ത്‌ ഉപദേശത്തിനു പോകുന്നവ 
ര്‍ക്കും ഞാ൯ എതിരായിരിക്കും. അയാള്‍ 
എന്നില്‍ അവിശ്വസിക്കുന്നവനാണ്‌. അതി 
നാല്‍ ഞാന്‍ അവനെ അവന്റെ സമൂഹത്തില്‍ 
നിന്നും വേര്‍പെടുത്തും. 

7*സ്വയപരിവര്‍ത്തനം നടത്തുക! നിങ്ങള്‍ 

സ്വയം വിശുദ്ധരാക്കുക! എന്തുകൊണ്ടെന്നാല്‍ 
ഞാന്‍ വിശുദ്ധനും നിങ്ങളുടെ ദൈവമായ 
യഹോവയുമാകുന്നു. “എന്‍െറ നിയമങ്ങള്‍ ഓര്‍ 
മ്മിക്കുകയും അനുസരിക്കുകയും ചെയ്യുക. 
ഞാനാണ്‌ യഹോവ. നിങ്ങളെ ഞാന്‍ എന്‍െറ 
വിശുദ്ധജനതയുമാക്കിയിരിക്കുന്നു. 
“സ്വന്തം മാതാപിതാക്കളെ ശപിക്കുന്നവന്‍ 
വധിക്കപ്പെടണം. തന്‍െറ മാതാപിതാക്കളെ 
ശപിച്ചു എന്നതുകൊണ്ട്‌ അവന്‍ സ്വന്തം മരണ 
ത്തിന്‌ ഉത്തരവാദിയായിരിക്കും! * 




















ലൈംഗികപാപത്തിനുള്ള ശിക്ഷകള്‍ 

10“അയല്‍ക്കാരന്‍െറ ഭാര്യയുമായി ലൈംഗിക 
ബന്ധത്തില്‍ ഏര്‍പ്പെടുന്നവനെയും ആ സ്ത്രീ 
യേയും വ്യഭിചാരക്കുറ്റം ചുമത്തി വധിക്കണം. 
അച്ചന്‍റെ ഭാര്യയുമായി ലൈംഗികബന്ധ 
ത്തിലേര്‍പ്പെടുന്നവനേയും ആ സ്ത്രീയേയും 
വധിക്കണം. അവരുടെ മരണത്തിന്‌ അവര്‍ 
തന്നെ ഉത്തരവാദികള്‍. അത്‌ അയാള്‍ സ്വന്തം 
പിതാവിനെ പ്രാപിക്കുന്നതുപോലെ തന്നെ! 

12“ഒരാള്‍ തന്‍െറ പുത്രഭാര്യയെ പ്രാപിച്ചാല്‍ 
ഇരുവരും വധിക്കപ്പെടണം. അവര്‍ വളരെ 
വലിയ ഒരു eA ചെയ്തത്‌. 
അവരുടെ മരണത്തിന്‌ അവര്‍ തന്നെയാണ്‌ 
ഉത്തരവാദികള്‍. 

13“ഒരു പുരുഷന്‍ മറ്റൊരു പുരുഷനെ 
സ്ത്രീയെ എന്നപോലെ പ്രാപിച്ചാല്‍ അവര്‍ 
ചെയ്യുന്നതു ഒരു കൊടുംപാപമായിരിക്കും. 
അവര്‍ വധിക്കപ്പെടണം. അവരുടെ മരണത്തിന്‌ 
അവര്‍ തന്നെയാണുത്തരവാദികള്‍. 

14“ഒരാള്‍ക്ക്‌ ഒരു സ്ത്രീയുമായും അവളുടെ 
അമ്മയുമായും ലൈംഗികബന്ധം ഉണ്ടായാല്‍, 
വെറുപ്പുളവാക്കുന്ന ലൈംഗികപാപമായിരി 




















അവന്‍ ... ഉത്തരവാദിയായിരിക്കും “അവന്‍െറ രക്തം 
അവനുമേല്‍” എന്നു വാച്യാര്‍ത്ഥം. 


ലേവ്യര്‍ 20:15-21:10 


ക്കുമത്‌. ആ പുരുഷനേയും സ്ത്രീകളേയും ജന 
ങ്ങള്‍ ദഹിപ്പിക്കണം! നിങ്ങള്‍ക്കിടയില്‍ അത്ത 
രം പാപങ്ങളുണ്ടാകാന്‍ ഇടയാകരുത്‌! 

15“ഒരാള്‍ ഒരു മൃഗത്തെ പ്രാപിച്ചാല്‍ അവനെ 
വധിക്കണം. മൃഗത്തെയും നിങ്ങള്‍ കൊല്ലണം. 
1തേഗത്തെ പ്രാപിക്കുന്ന സ്ത്രീയേയും ആ മൃഗ 
ത്തേയും വധിക്കണം. അവരുടെ മരണത്തിന്‌ 
അവര്‍ തന്നെയാണുത്തരവാദികള്‍. 

17“ഒരാള്‍ തന്‍െറ സഹോദരിയുമായോ അര്‍ 
ദ്ധസഹോദരിയുമായോ ലൈംഗികബന്ധത്തി 
ലേര്‍പ്പെടുന്നത്‌ ലജ്ജാകരമാണ്‌! അവരെ പര 
സ്യമായി ശിക്ഷിക്കണം. അവരെ സമൂഹത്തില്‍ 
നിന്നും വേര്‍പെടുത്തണം! സഹോദരിയെ 
പ്രാപിക്കുന്നവനെ അവന്‍െറ പാപത്തിന്‌ 
ശിക്ഷിക്കണം. * 
18“ആര്‍ത്തവകാലത്ത്‌ ഒരുവന്‍ ഒരു സ്ത്രീയെ 
പ്രാപിച്ചാല്‍ ഇരുവരെയും അവരുടെ സമൂഹ 
ത്തില്‍നിന്നും വേര്‍പെടുത്തണം. അവളുടെ 
രക്തത്തിന്‍െറ ഉറവിടം അനാവരണം ചെയ്തു 
എന്ന പാപം അവര്‍ ചെയ്തു. 

1“അമ്മയുടെയോ അപ്പനെയോ സഹോദ 
രിയുമായി ബന്ധപ്പെടരുത്‌. അത്‌ രക്തബന്ധ 
മുള്ളവരെ പ്രാപിക്കലായിരിക്കും. ആ പാപ 
ത്തിന്‌ നിങ്ങള്‍ ശിക്ഷിക്കപ്പെടണം. 

20“അമ്മാവനന്‍െറ ഭാര്യയെ ഒരുവന്‍ പ്രാപി 
ക്കരുത്‌. അത്‌ അമ്മാവനെ പ്രാപിക്കുമ്പോലെ 
തന്നെയാണ്‌. അയാളും അമ്മാവന്‍െറ ഭാര്യയും 
തങ്ങളുടെ പാപത്തിന്‌ ശിക്ഷിക്കപ്പെടും. ആ 
കുറ്റത്തിന്‌ സന്താനങ്ങളുണ്ടാവാതെ അവര്‍ മരി 
ക്കണം. 

2“സഹോദരനന്‍െറ ഭാര്യയെ പ്രാപിക്കുന്നതും 
തെറ്റാണ്‌. അതു സഹോദരനെ പ്രാപിക്കുന്നതു 
പോലെ തന്നെയാണ്‌! അവരും സന്താനരഹി 
തരാകും. 

22“ എനന്‍െറെ എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും 
നിങ്ങള്‍ ഒര്‍മ്മിക്കണം. അവയെ അനുസരിക്കു 
കയും വേണം. ഞാന്‍ നിങ്ങളെ നിങ്ങളുടെ 
നാട്ടിലേക്കു നയിക്കുകയാണ്‌. നിങ്ങള്‍ ആ 
രാജ്യത്തു വസിക്കും. നിങ്ങള്‍ എന്‍െറ നിയമ 
ങ്ങളും ചട്ടങ്ങളും അനുസരിക്കുന്നുവെങ്കില്‍ 
നിങ്ങളുടെ രാജ്യം നിങ്ങളെ ഛര്‍ദ്ദിച്ചുകളയില്ല. 
മറ്റുള്ളവരെ ഞാന്‍ ആ രാജ്യത്തുനിന്നും പൂറ 
ത്താക്കും. എന്തുകൊണ്ടെന്നാല്‍ അവര്‍ ആ 
പാപങ്ങളെല്ലാം ചെയ്തു! ആ പാപങ്ങളെ 
ഞാന്‍ വെറുക്കുന്നു! അതിനാല്‍ അവര്‍ ജീവിച്ച 
മാര്‍ഗ്ഗത്തില്‍ ജീവിക്കരുത്‌! 

24“അവരുടെ രാജ്യം നിങ്ങള്‍ക്കു ലഭിക്കുമെന്നു 
ഞാന്‍ നിങ്ങളോടു പറഞ്ഞു. അവരുടെ രാജ്യം 
ഞാന്‍ നിങ്ങള്‍ക്കു നല്‍കും. ആ രാജ്യം നിങ്ങ 
ളുടേതാകും. അനേകം നന്മകള്‍ നിറഞ്ഞ ഒരു 
ദേശമായിരിക്കും അത്‌. നിങ്ങളുടെ ദൈവമായ 
യഹോവ ഞാനാകുന്നു. 

“നിങ്ങളെ ഞാന്‍ എന്‍െറ വിശുദ്ധജന 
തയാക്കി. നിങ്ങളോട ഞാന്‍ മറ്റുള്ളവരില്‍ 
നിന്നും വ്യത്യസ്തമായി പെരുമാറി. 25അതി 
നാല്‍ നിങ്ങള്‍ മൃഗങ്ങളിലെ ശുദ്ധാശുദ്ധികള്‍ 
വേര്‍തിരിച്ചറിയണം. പക്ഷികളിലും നിങ്ങള്‍ 
ശുദ്ധമായവയെയും അശുദ്ധമായവയെയും 
വേര്‍തിരിച്ചറിയണം. അശുദ്ധമായ പക്ഷിക 
ളെയോ അശുദ്ധമൃഗങ്ങളെയോ ഭൂമിയില്‍ ഇഴ 
യുന്ന ജന്തുളെയോ ഭക്ഷിക്കരുത്‌. അവയെ 
ഞാന്‍ അശുദ്ധമായി കല്ലിച്ചിട്ടുണ്ട്‌. 26നിങ്ങളെ 
































സഹോദരിയെ ... ശിക്ഷിക്കണം “തന്‍െറ അപരാധം 
അവന്‍ വഹിക്കും” എന്നര്‍ത്ഥം. 


122 


ഞാന്‍ എന്‍െറ വിശുദ്ധജനതയാക്കിയിരി 
ക്കുന്നു. അതിനാല്‍ നിങ്ങള്‍ എനിക്കു വിശുദ്ധരാ 
യിരിക്കുക, കാരണം യഹോവയായ ഞാന്‍ 
വിശുദ്ധനാകുന്നു! എന്‍െറ സ്വന്തം വിശിഷ്ട 
ജനതയാക്കുവാന്‍ ഞാന്‍ നിങ്ങളെ അന്ൃരാഷ്ട്ര 
ങ്ങളില്‍നിന്നും വേര്‍പെടുത്തിയിരിക്കുന്നു. 

27*മന്ത്രവാദിയോ വെളിച്ചപ്പാടോ ആയ 
സ്ത്രീയോ പുരുഷനോ വധിക്കപ്പെടണം. ജന 
ങ്ങള്‍ അവരെ കല്ലെറിഞ്ഞു കൊല്ലണം. അവര്‍ 
വധിക്കപ്പെടണം.” 


പുരോഹിതര്‍ക്കുള്ള നിയമങ്ങള്‍ 
യഹോവ മോശെയോടു പറഞ്ഞു, 
2 “പുരോഹിതന്മാരായ അഹരോന്‍റെ 
പുത്രന്മാരോട്‌ ഇങ്ങനെ പറയുക: മരിച്ച ഒരാളെ 
സ്പര്‍ശിച്ചുകൊണ്ട്‌ പുരോഹിതന്‍ സ്വയം 
അശുദ്ധനാകരുത്‌. 2പക്ഷേ മരിച്ചയാള്‍ അയാ 
ളുടെ അടുത്തബന്ധുവാണെങ്കില്‍ അയാള്‍ക്ക്‌ 
മൃതദേഹം തൊടാം. തന്‍െറ അപ്പനോ അമ്മയോ 
പുത്രനോ പുത്രിയോ സഹോദരനോ 3അവി 
വാഹിതയായ സഹോദരിയോ ആണു മരിച്ച 
തെങ്കില്‍ പുരോഹിതന്‍ അശുദ്ധനാകാം. (ഭര്‍ 
ത്താവില്ലാത്തതിനാല്‍ ആ സഹോദരി അയാ 
ളുടെ അടുത്തബന്ധുവാണ്‌. അതിനാല്‍ അവള്‍ 
മരിക്കുമ്പോള്‍ പുരോഹിതന്‍ അവള്‍ക്കുവേണ്ടി 
അശുദ്ധനാകുന്നതില്‍ തെറ്റില്ല.) പക്ഷേ മരിച്ച 
യാള്‍ തന്‍െറ അടിമകളിലൊരാളാണെങ്കില്‍ 
പുരോഹിതന്‍ അശുദ്ധനാകേണ്ടതില്ല. 
പുരോഹിതന്മാര്‍ തങ്ങളുടെ തല മൊട്ടയടി 
ക്കരുത്‌. അവര്‍ തങ്ങളുടെ താടിമീശയുടെ അഗ്രം 
മുറിക്കരുത്‌. പുരോഹിതന്മാര്‍ തങ്ങളുടെ ശരീര 
ത്തില്‍ ഒരു മുറിവും ഉണ്ടാക്കരുത്‌. അവര്‍ തങ്ങ 
ളുടെ ദൈവത്തിനു വേണ്ടി ശുദ്ധരായിരിക്കണം. 
അവര്‍ ദൈവത്തിന്‍െറ നാമത്തെ ആദരിക്കണം. 
കാരണം, അവര്‍ അല്പവും അഗ്നിയിലൂടെ 
യഹോവയ്ക്കുള്ള വഴിപാടും വഹിക്കുന്നു. 
അതിനാല്‍ അവര്‍ വിശുദ്ധരായിരിക്കണം. 

“ഒരു പുരോഹിതന്‍ ദൈവത്തെ വിശുദ്ധ 
രീതിയില്‍ ശുശ്രൂഷിക്കുന്നു. അതിനാല്‍ 
അയാള്‍ മറ്റു ചിലരുമായി ലൈംഗികബന്ധം 
പുലര്‍ത്തുന്ന ഒരുവളെ വിവാഹം കഴിക്കരുത്‌. 
അയാള്‍ ഒരു വേശ്യയേയോ വിവാഹമോചനം 
നടത്തിയ ഒരുവളെയോ വിവാഹം കഴിക്കരുത്‌. 
ഒരു പുരോഹിതന്‍ ദൈവത്തെ വിശുദ്ധമാര്‍ഗ്ഗ 
ത്തില്‍ ശുശ്രൂഷിക്കുന്നവനാണ്‌. അതിനാല്‍ 
നിങ്ങള്‍ അയാളെ പ്രത്യേകരീതിയില്‍ പരിഗ 
ണിക്കണം. കാരണം അവന്‍ വിശുദ്ധവസ്തു 
ക്കള്‍ ഏന്തുന്നു! അവന്‍ വിശുദ്ധ അപ്പം ദൈവമു 
മ്പാകെ കൊണ്ടുവരുന്നു. യഹോവയായ ഞാന്‍ 
വിശുദ്ധനാകുന്നു. ഞാ൯ നിങ്ങളെ വിശുദ്ധരു 
മാക്കുന്നു! 

“ഒരു പുരോഹിതന്‍റെ പുത്രി വേശ്യയായി 
മാറിയാല്‍ അവള്‍ തന്‍െറ സ്ഥാനം കളങ്കപ്പെടു 
ത്തുകയും പിതാവിന്‌ മാനക്കേടുണ്ടാക്കുകയും 
ചെയ്യുകയായിരിക്കും! അതിനാല്‍ അവളെ ദഹി 

രിക്കണം. 

10“അവര്‍ന്‍റെ സഹോദരന്മാര്‍ക്കിടയില്‍ 
നിന്നാണ്‌ മുഖ്യപുരോഹിതനെ തെരഞ്ഞെടു 
ത്തത്‌. അഭിഷേകതൈലം അവന്‍െറ തലയില്‍ 
ഒഴിക്കും. അങ്ങനെ മഹാപുരോഹിതനായിരി 
ക്കുക എന്ന വിശിഷ്ടജോലിക്ക്‌ അവന്‍ തെര 
ഞ്ഞെടുക്കപ്പെട്ടു. വിശുദ്ധവസ്ത്രങ്ങള്‍ അണി 
യാന്‍ അവന്‍ തെരഞ്ഞെടുക്കപ്പെട്ടു. അതിനാല്‍ 











123 


തന്‍െറ ദുഃഖം അവന്‍ പരസ്യമായി പ്രകടിപ്പി 
ക്കാന്‍ തന്‍െറ തലമുടി പറത്തിയിടരുത്‌. വസ്ത്ര 
ങ്ങള്‍ കീറുകയുമരുത്‌. 11ഒരു മൃതശരീരത്തില്‍ 
സ്പര്‍ശിച്ചുകൊണ്ട്‌ അവന്‍ സ്വയം അശുദ്ധ 
നാകരുത്‌. സ്വന്തം അപ്പനെയോ അമ്മയു 
ടെയോ മൃതദേഹമാണെങ്കില്‍പ്പോലും അതിനെ 
സമീപിക്കരുത്‌. മഹാപുരോഹിതന്‍ ദൈവ 
ത്തിന്‍റെ വിശുദ്ധസ്ഥലം വിട്ടുപോയാല്‍ 
അവന്‍ അശുദ്ധനാകുകയും ദൈവത്തിന്‍െറ 
വിശുദ്ധസ്ഥലം അശുദ്ധമാകുകയും ചെയ്യും. 
പുരോഹിതനന്‍െറ ശിരസ്സില്‍ അഭിഷേകതൈലം 
ഒഴിച്ചതാണ്‌. അതവനെ മറ്റുള്ളവരില്‍നിന്നും 
വേര്‍തിരിക്കുന്നു. ഞാനാകുന്നു യഹോവ! 

13“മഹാപുരോഹിതന്‍ ഒരു കന്യകയെ 
രിവാഹം കഴിക്കണം. 1ക്മറ്റൊരാളുമായി ലൈം 
ികബന്ധമുള്ള ഒരുവളെ മഹാപുരോഹിതന്‍ 
വാഹം കഴിക്കരുത്‌. മഹാപുരോഹിതന്‍ ഒരു 
വശ്യയേയോ വിവാഹമോചിതയേയോ വിധ 
യേയോ വിവാഹം കഴിക്കരുത്‌. തന്‍െറ തന്നെ 
നതയില്‍നിന്നും അവന്‍ ഒരു കന്യകയെ 
വിവാഹം കഴിക്കണം. അങ്ങനെ ആളുകള്‍ 
അവന്‍െറ കുട്ടികളോട്‌ ആദരവു കാണിക്കും. * 
യഹോവയായ ഞാന്‍ മഹാപുരോഹിതനെ 
അവന്‍െറ പ്രത്യേകജോലിക്കായി വേര്‍പെടു 





SO 








ട്ടാളഠ 








ലേവ്യര്‍ 21:11-22:13 


സാധനങ്ങള്‍ നിങ്ങള്‍ ഉപയോഗിച്ചാല്‍ 
നിങ്ങള്‍ എന്‍െറ വിശുദ്ധനാമത്തെ നിന്ദിക്കുക 
യായിരിക്കും. ഞാനാകുന്നു യഹോവ! 3നിങ്ങ 
ളുടെ പിന്‍ഗാമികളിലാരെങ്കിലും അവ സ്പര്‍ 
ശിച്ചാല്‍ അയാള്‍ അശുദ്ധനായിത്തീരും. അവന്‍ 
എന്നില്‍ നിന്നകറ്റപ്പെടണം! യിസ്രായേൽജനത 
എനിക്കു തന്നതാണ്‌ ആ സാധനങ്ങള്‍. ഞാനാ 
കുന്നു യഹോവ! 

4്‌അഹരോന്‍െറ പി൯ഗാമികളിലാര്‍ക്കെങ്കി 
ലും കുഷ്ഠമോ സ്രാവമോ ഉണ്ടെങ്കില്‍ ശുദ്ധനാ 
യിത്തീരുന്നതുവരെ അവന്‍ വിശുദ്ധഭക്ഷണം 
ഭക്ഷിക്കാനാവില്ല. അശുദ്ധനാകുന്ന എല്ലാ 
പുരോഹിതനേയും ബാധിക്കുന്ന നിയമമാ 
ണിത്‌. പുരോഹിതന്‍ ഒരു മൃതദേഹം മൂലമോ 
സ്വന്തം ശുകം മൂലമോ അശുദ്ധനാകാം. ഇഴ 
യുന്ന ഏതെങ്കിലും അശുദ്ധമൃഗത്തെ സ്പര്‍ശി 
ച്ചാലും അവന്‍ അശുദ്ധനാകും. അശുദ്ധനായ 
ഒരു വ്യക്തിയെ സ്പര്‍ശിച്ചാലും അവന്‍ അശു 
ദ്ധനാകും. അയാളെങ്ങനെ അശുദ്ധനായി എന്ന 
തു പ്രശ്നമല്ല. ഒരാള്‍ അത്തരം സാധനങ്ങളി 
ലെന്തിലെങ്കിലും സ്പര്‍ശിച്ചാല്‍ സായാഹ്നം 
വരെ അയാള്‍ അശുദ്ധനായിരിക്കും. വിശുദ്ധ 
ഭക്ഷണമൊന്നും അയാള്‍ ഭക്ഷിക്കരുത്‌. അവന്‍ 
വെള്ളത്തില്‍ കഴുകിയാല്‍ പോലും അവന്‍ 























ത്തിയിരിക്കുന്നു.” 

16യഹോവ മോശെയോടു പറഞ്ഞു, 17*അഹ 
രോനോടു പറയുക: നിന്‍െറ പി൯ഗാമികളുടെ 
കുട്ടികളിലാര്‍ക്കെങ്കിലും ഒരു ശാരീരികവൈക 
ല്യമുണ്ടെങ്കില്‍ അവര്‍ ദൈവത്തിനുള്ള അപ്പം 
കയ്യിലെടുക്കരുത്‌. 18എന്തെങ്കിലും ശാരീരിക 
വൈകല്യമുള്ളവര്‍ ഒരിക്കലും പുരോഹിത 
നായി ശുശ്രൂഷിക്കുകയോ എനിക്കുള്ള ബലി 
കൊണ്ടുവരികയോ ചെയ്യാന്‍ പാടില്ല. ഇനി 
പറയുന്നവര്‍ പുരോഹിതരാകാ൯ പാടില്ല: 

അന്ധന്‍, തളര്‍വാതരോഗി, മുഖം വികൃതമായ 
വന്‍, നീണ്ടകാലും കയ്യും ഉള്ളവന്‍ കാലോ 
കൈയോ ഒടിഞ്ഞവന്‍, 20കൂനുള്ളവന്‍, മുണ്ടന്‍, 





കണ്ണിനു കേടുള്ളവന്‍, ത്വക്രോഗി, ഉടഞ്ഞ 
വൃഷണമുള്ളവന്‍. 
2അഹരോന്‍െറ പി൯ഗാമികള്‍ക്കാര്‍ക്കെങ്കി 
ലും എന്തെങ്കിലും കുറവുണ്ടെങ്കില്‍ അവന്‍ 
യഹോവയ്ക്കു അഗ്നിയിലൂടെ ബലി നല്‍ക 
രുത്‌. അയാള്‍ ദൈവത്തിനുള്ള വിശിഷ്ട അല്പം 
എടുക്കുകയുമരുത്‌. 2അയാള്‍ പുരോഹിതരുടെ 
കുടംബത്തില്‍നിന്നുള്ളവനായതിനാല്‍ അവന്‍ 
വിശുദ്ധഅപ്പവും അതിവിശുദ്ധ അപ്പവും 
തിന്നാം. പക്ഷേ അവന്‍ തിരശ്ശീല കടന്ന്‌ 
അതിവിശുദ്ധസ്ഥലത്തേക്ക്‌ പോകാനാവില്ല. 
യാഗപീഠത്തിലേക്കു അവന്‍ പോകാനാവില്ല. 
കാരണം അവന്‍ ചില കുറവുകളുണ്ട്‌. അവന്‍ 
എന്‍െറ വിശുദ്ധസ്ഥലങ്ങള്‍ അശുദ്ധമാക്കാതി 
രിക്കട്ടെ. ഞാന്‍ ആ സ്ഥലത്തെ വിശുദ്ധമാക്കുന്ന 
യഹോവയാകുന്നു!” 

24അതിനാല്‍ മോശെ ഇക്കാര്യങ്ങള്‍ അഹരോ 
നോടും അഹരോനന്‍െറ പുത്രന്മാരോടും യിസ്ധ്രാ 
യേലിലെ മുഴുവന്‍ ജനതയോടും പറഞ്ഞു. 
7 യഹോവയായ ദൈവം മോശെയോടു 

പറഞ്ഞു, “അഹരോനോടും അവന്‍െറ 

പുത്രന്മാരോടും പറയുക: യിസ്രായേല്‍ജനത 
എനിക്കു സമര്‍പ്പിക്കുന്ന സാധനങ്ങള്‍ വിശുദ്ധ 
മാകും. അവ എന്താണ്‌. അതിനാല്‍ പുരോ 
ഹിതരായ നിങ്ങള്‍ അതെടുക്കരുത്‌. ആ വിശുദ്ധ 

















അങ്ങനെ ... കാണിക്കും അഥവാ “അവന്‍െറ കൂട്ടി 
കള്‍ ജനങ്ങളില്‍ നിന്നും അശുദ്ധരാവില്ല.” 








വിശുദ്ധഭക്ഷണം ഭക്ഷിക്കരുത്‌. "സൂര്യന്‍ അസ്ത 
മിച്ചതിനു ശേഷമേ അവന്‍ ശുദ്ധനാവൂ. 
അപ്പോള്‍ അവന്‍ വിശുദ്ധഭക്ഷണം തിന്നാം. 
കാരണം സൂര്യാസ്തമനത്തിനു ശേഷം അവന്‍ 
ശുദ്ധനാവുകയും ആ ഭക്ഷണം അവന്‍േറതാവു 
കയും ചെയ്യും. 

“ഒരു പുരോഹിതന്‍, സ്വയം ചത്ത ഒരു മൃഗ 
ത്തെയോ കാട്ടുമൃഗങ്ങള്‍ കൊന്ന മൃഗത്തെയോ 
കണ്ടാല്‍ അതിനെ ഭക്ഷിക്കരുത്‌. അയാള്‍ ആ 
മൃഗത്തെ തിന്നാല്‍ അയാള്‍ അശുദ്ധനാകും. 
യഹോവ ഞാനാകുന്നു! 

“എന്നെ ശുശ്രൂഷിക്കാന്‍ പുരോഹിതര്‍ക്കു 
പ്രത്യേക സമയമുണ്ടാകും. ആ സമയങ്ങളില്‍ 
അവര്‍ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. 
അവര്‍ വിശുദ്ധസാധനങ്ങളെ അശുദ്ധമാക്കാതി 
രിക്കാന്‍ ശ്രദ്ധിക്കണം. ശ്രദ്ധാലുക്കളായിരുന്നാല്‍ 
അവര്‍ മരിക്കില്ല. യഹോവയായ ഞാന്‍ അവരെ 
ഈ വിശിഷ്ടജോലിക്കായി വേര്‍തിരിച്ചിരി 
ക്കുന്നു. 19പുരോഹിതനന്‍െറ കുടുംബത്തില്‍ 
നിന്നുള്ളവര്‍ക്കേ വിശുദ്ധഭക്ഷണം തിന്നാനാവൂ. 
ആ പുരോഹിതനോടൊത്തു താമസിക്കുന്ന ഒരു 
സന്ദര്‍ശകനോ സ. വിശുദ്ധ 
ഭക്ഷണം തിന്നാനാവില്ല. 1॥പക്ഷേ പുരോഹി 
തന്‍ ഒരാളെ സ്വന്തം പണംകൊണ്ട്‌ അടിമ 
യായി വാങ്ങിയാല്‍ അയാള്‍ക്കു കുറെ വിശുദ്ധ 
ഭക്ഷണം തിന്നാം. പുരോഹിതന്‍റെ വീട്ടില്‍ 
ജനിച്ച അടിമകള്‍ക്കും വിശുദ്ധഭക്ഷണത്തില്‍ 
പങ്കു പറ്റാം. 1ഒരു പുരോഹിതനന്‍െറ പുത്രി 
പുരോഹിതനല്ലാത്ത ഒരാളെ വിവാഹം കഴിച്ചു 
വെന്നുവരാം. അങ്ങനെയെങ്കില്‍ അവള്‍ക്കു 
വിശുദ്ധവഴിപാട്‌ ഭക്ഷിക്കാന്‍ അവകാശമില്ല. 
13ഒരു പുരോഹിതന്‍െറ പുത്രി വിധവയാകു 
കയോ വിവാഹമോചിതയാവുകയോ ചെയ്‌ 
തെന്നും വരാം. അവളെ പരിപാലിക്കാന്‍ കുട്ടി 
കളൊന്നുമില്ലെങ്കില്‍ അവള്‍ കുട്ടിക്കാലത്തു 
ജീവിച്ച പിതൂഭവനത്തിലേക്കൂ മടങ്ങിവന്നു 
വെന്നുവരാം. അപ്പോളവള്‍ക്ക്‌ പിതാവിന്‍െറ 
ഭക്ഷണത്തില്‍നിന്ന്‌ പങ്കുപറ്റാം. പക്ഷേ പുരോ 
ഹിതന്‍െറ കുടുംബത്തില്‍ നിന്നുള്ളവര്‍ക്കേ ആ 
ഭക്ഷണം തിന്നാനാവൂ. 




















ലേവ്യര്‍ 22:14-23:10 


14“ഒരാള്‍ അബദ്ധത്തില്‍ വിശുദ്ധഭക്ഷണ 
ത്തില്‍ കൂറെ തിന്നുവെന്നു വരാം. അയാള്‍ 
അതിനു തുല്യമായ തുക പുരോഹിതനെ ഏല്ലി 
ക്കുകയും ആ ഭക്ഷണത്തിന്‍െറ വിലയുടെ 
അഞ്ചിലൊന്നുകൂടി നല്‍കുകയും വേണം. 

15“യിസ്രായേല്‍ജനത യഹോവയ്ക്കു സമര്‍ 
പ്പിക്കുന്ന സാധനങ്ങള്‍ വിശുദ്ധമായിത്തീരും. 
അതിനാല്‍ പുരോഹിതന്‍ ആ സാധനങ്ങളെ 
അശുദ്ധമാക്കരുത്‌. പുരോഹിതര്‍ അവയെ 
അശുദ്ധമായി കരുതിയാല്‍, അവര്‍ വിശുദ്ധ 
ഭക്ഷണം കഴിക്കുമ്പോള്‍ അവരുടെ പാപ 
ത്തോടു കൂട്ടുകയായിരിക്കും. യഹോവയായ 
ഞാനാണ്‌ അവയെ ശുദ്ധീകരിക്കുന്നത്‌!” 

17യഹോവയായ ദൈവം മോശെയോടു പറ 
ഞ്ഞു, അഹരോനോടും അവന്‍െറ പുത്രന്മാ 
രോടും യിസ്രായേലിലെ മുഴുവന്‍ ജനതയോ 
ടുമായി പറയുക: ഒരു യിസ്രായേല്‍പാരനോ 
വിദേശിക്കോ ഒരു ബലിയര്‍പ്പിച്ചാല്‍ കൊള്ളാ 
മെന്നാഗ്രഹമുണ്ടാകാം. അതയാളുടെ വഴിപാടാ 





124 


വഴിപാടായി അര്‍പ്പിച്ചാല്‍ സ്വീകാര്യമാണ്‌. 
28പക്ഷേ അതിനെയും അതിന്‍െറ തള്ളയെയും 
നിങ്ങള്‍ ഒരു ദിവസം കൊല്ലരുത്‌. പശുവിനും 
ആടിനും ഇതു തന്നെയാണു നിയമം. 

29“യഹോവയ്ക്കു നിങ്ങള്‍ ഒരു കൃതജ്ഞതാ 
വഴിപാട്‌ അര്‍പ്പിക്കാന്‍ ആഗ്രഹിക്കുന്നുവെ 
ങ്കില്‍ നിങ്ങള്‍ അതരര്‍പ്പിക്കാ൯ സ്വതന്ത്രരാണ്‌. 
പക്ഷേ അതു ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന 
വിധത്തില്‍ വേണം. നിങ്ങള്‍ അന്നേദിവസം 
ആ മൃഗത്തെ മുഴുവന്‍ ഭക്ഷിക്കണം. പിറ്റേ 
പ്രഭാതത്തിലേക്ക്‌ ഒട്ടും മിച്ചം വയ്ക്കരുത്‌. ഞാന്‍ 
യഹോവയാകുന്നു! 

31“എനന്‍െറ കല്പനകള്‍ ഓര്‍മ്മിക്കുകയും അവ 
അനുസരിക്കുകയും ചെയ്യുക. യഹോവ ഞാനാ 
കുന്നു! 3എന്‍െറ വിശുദ്ധനാമത്തോട്‌ ആദരവു 
കാട്ടുക! യിസ്രായേല്‍ജനതയോട എനിക്കു 
വളരെ പ്രത്യേകതയുണ്ടായിരിക്കണം. നിങ്ങളെ 
യഹോവയായ ഞാന്‍ എന്‍െറ വിശിഷ്ടജനത 
യായി സൃഷ്ടിച്ചിരിക്കുന്നു. 33നിങ്ങളെ ഞാന്‍ 











യിരിക്കാം. ചിലപ്പോള്‍ അയാള്‍ അര്‍പ്പിക്കാ 
നാഗ്രഹിക്കുന്ന വിശിഷ്ടബലിയുമാകാം. 
1920അതൊക്കെ ജനങ്ങള്‍ മനസ്സറിഞ്ഞു ദൈവ 
ത്തിനര്‍പ്പിക്കുന്ന വഴിപാടുകളാണ്‌. എന്തെങ്കി 
ലും കുറവുള്ള ഒരു വഴിപാടും നിങ്ങള്‍ സ്വീക 
രിക്കരുത്‌. ആ വഴിപാടില്‍ ഞാന്‍ സന്തുഷ്ടനാ 
യിരിക്കില്ല! വഴിപാട്‌ കാളയായാലും ചെമ്മരി 
യാടായാലും കോലാടായാലും അതൊരു ആണ്‍ 
മൃഗമായിരിക്കണം. അതിനു യാതൊരു കുറവുമു 
ണ്ടായിരിക്കരുത്‌. 

21“ഒരാള്‍ ചിലപ്പോള്‍ യഹോവയ്ക്കു ഒരു 
സമാധാനബലി നടത്തിയേക്കാം. ആ സമാ 
ധാനബലി അയാളുടെ വഴിപാടായിരിക്കാം. 
അയാള്‍ യഹോവയ്ക്കു നല്‍കാനുദ്ദേശിച്ച 
വിശിഷ്ടസമ്മാനവുമാകാം. അതു കാളയാ 
യാലും ആടായാലും ആരോഗ്യമുള്ളതായിരി 
ക്കണം. അതിന്‌ ഒരു കുറവുമുണ്ടായിരിക്കരുത്‌! 
22അന്ധതയുള്ളതോ അസ്ഥി ഒടിഞ്ഞതോ തളര്‍ 
വാതം ബാധിച്ചതോ സ്രാവമുള്ളതോ ത്വക്രോ 
ഗം പിടിച്ചതോ ആയ ഒരു മൃഗത്തെ നിങ്ങള്‍ 
യഹോവയ്ക്കു സമര്‍പ്പിക്കരുത്‌. രോഗം പിടിച്ച 
മൃഗങ്ങളെ നിങ്ങള്‍ യഹോവയുടെ യാഗപീ 
ത്തില്‍ ഹോമിക്കരുത്‌. 

23*പിലപ്പോള്‍ ഒരു കാളയ്ക്കോ കുഞ്ഞാടി 
നോ നീണ്ടകാലോ വളരാത്ത പാദമോ ഉണ്ടാ 
യിരിക്കാം. ആ മൃഗത്തെ വിശേഷസമ്മാനമായി 
യഹോവയ്ക്കു നല്‍കാന്‍ ഒരുവന്‍ ആഗ്രഹി 
ച്ചാല്‍ അത്‌ സ്വീകാര്യമാണ്‌. എന്നാല്‍ അത്‌ 
അയാളൂടെ നേര്‍ച്ചയായി സ്വീകാര്യവുമല്ല. 

24“ഒരു മൃഗത്തിന്‍റെ വൃഷണം കീറിയതോ 
ഉടഞ്ഞതോ നീക്കംചെയ്തതോ മുറിച്ചു കളഞ്ഞ 
തോ ആണെങ്കില്‍ ആ മൃഗത്തെ യഹോവയ്ക്കു 
അര്‍പ്പിക്കരുത്‌. അത്തരം മൃഗങ്ങളെ നിങ്ങളുടെ 
ദേശത്ത്‌ ബലിയര്‍പ്പിക്കരുത്‌. 

25“യഹോവയ്ക്കുള്ള ബലിയര്‍പ്പിക്കാനായി 
നിങ്ങള്‍ വിദേശികളില്‍നിന്നും മൃഗങ്ങളെ സ്വീ 
കരിക്കരുത്‌. കാരണം, ആ മൃഗങ്ങള്‍ ഏതെങ്കിലും 
തരത്തില്‍ അംഗഭംഗമുള്ളവയായിരിക്കാം. അവ 























ഈജിപ്തില്‍ നിന്നും കൊണ്ടുവന്നു. ഞാന്‍ 
നിങ്ങളുടെ ദൈവമായിത്തീര്‍ന്നു. ഞാന്‍ 
യഹോവയാകുന്നു!” 
വിശേഷ അവധിദിവസങ്ങള്‍ 
യഹോവ മോശെയോടു പറഞ്ഞു, 


2 2“യിസ്രായേൽജനതയോടു പറയുക: 
യഹോവയുടെ വിശുദ്ധതിരുനാളുകള്‍ വിശുദ്ധ 
സമ്മേളനദിവസങ്ങളായി നിങ്ങള്‍ പ്രഖ്യാപി 
ക്കണം. എന്‍െറ വിശുദ്ധഅവധി ദിവസങ്ങള്‍ 
ഇവയാണ്‌. 


ശബ്ബത്ത്‌ 
3“ആറൂദി വസം ജോലി ചെയ്യുക. പക്ഷേ 
ഏഴാംദിവസം ശബ്ബത്താണ്‌. അതു വിശ്രമത്തി 
നുള്ള വിശേഷദിവസവും വിശുദ്ധസമ്മേളന 
ദിവസവുമാണ്‌. അന്നു നിങ്ങള്‍ ഒരു ജോലിയും 
ചെയ്യരുത്‌. അന്നു നിങ്ങളുടെ എല്ലാ വീടുക 
ളിലും യഹോവയ്ക്കുള്ള ശബ്ബത്താണ്‌. 














പെസഹ 
യഹോവയുടെ തെരഞ്ഞെടുക്കപ്പെട്ട അവ 
ധിദിവസങ്ങള്‍ ഇവയാകുന്നു. അവയ്ക്കാ 
യുള്ള നിശ്ചിതസമയങ്ങളില്‍ വിശുദ്ധസമ്മേ 
ളനങ്ങള്‍ നിങ്ങള്‍ പ്രഖ്യാപിക്കണം. $ആദ്യമാസ 
ത്തെ പതിനാലാംതീയതി സന്ധ്യയ്ക്ക്‌ യഹോ 
വയുടെ പെസഹയാകുന്നു. 


പുളിപ്പിക്കാത്ത അപ്പത്തിന്‍െറ ഉത്സവം 

“അതേ മാസത്തിന്‍റെ (നിസാന്‍) പതി 
നഞ്ചാംതീയതി പുളിപ്പില്ലാത്ത അപ്പത്തിന്‍െറ 
ഉത്സവമാണ്‌. ഏഴു ദിവസത്തേക്ക്‌ നിങ്ങള്‍ 
പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. 7ഈ അവധി 
ദിവസത്തിന്‍റെ ആദ്യദിവസം ഒരു വിശുദ്ധ 
സമ്മേളനം ഉണ്ടായിരിക്കണം. അന്ന്‌ നിങ്ങള്‍ 
ഒരു ജോലിയും ചെയ്യരുത്‌. 3ഏഴു ദിവസവും 
യഹോവയ്ക്കു ബലിയര്‍പ്പിക്കണം. ഏഴാം 
ദിവസം ഒരു വിശുദ്ധസമ്മേളനം ചേരണം. ആ 





യ്ക്ക്‌ എന്തെങ്കിലും കുറവുണ്ടാകാം. അറ 
അസ്വീകാര്യമാണ്‌!” 

2യേഹോവ മോശെയോടു പറഞ്ഞു, 27ഒരു 
കാളയോ ചെമ്മരിയാടോ കോലാടോ പിറ 
ന്നാല്‍ അത്‌ അതിന്‍െറ തള്ളയോടൊത്ത്‌ ഏഴു 
ദിവസം കഴിയണം. അനന്തരം എട്ടാംദിവസ 
വും അതുകഴിഞ്ഞും അതിനെ യഹോവയ്ക്കു 








ദിവസവും ഒരു ജോലിയും ചെയ്യരുത്‌.” 


ആദ്യവിളവെടുപ്പിന്‍െറ ഉത്സവം 
യഹോവ മോശെയോടു പറഞ്ഞു, 
10“യി(സ്രായേല്‍ജനതയോട ഇങ്ങനെ പറയുക: 
നിങ്ങള്‍ക്കു ഞാന്‍ തരുന്ന രാജ്യത്തേക്കു നിങ്ങള്‍ 


125 


പ്രവേശിക്കും. അവിടെ നിങ്ങള്‍ വിളവു 
കൊയ്യും. അപ്പോള്‍ ആദ്യത്തെ കറ്റ പുരോഹിത 
നു നല്‍കണം. ॥പുരോഹിത൯ ആ കറ്റ യഹോ 
വയ്ക്കു മുമ്പില്‍ നീരാജനം അര്‍പ്പിക്കും. 
അപ്പോള്‍ നിങ്ങള്‍ സ്വീകാര്യരാകും. ഞായ 
റാഴ്ച രാവിലെയാണ്‌ പുരോഹിതന്‍ നിരാ 
ജനം ചെയ്യേണ്ടത്‌. 

12“കറ്റ നീരാജനം ചെയ്യുന്ന ദിവസം നിങ്ങള്‍ 
ഒരുവയസ്സായ കളങ്കമില്ലാത്ത ഒരു ആണ്‍കു 
ഞ്ഞാടിനെ ഹോമയാഗമായിട്ട അര്‍പ്പിക്കണം. 
13രണ്ടിടങ്ങഴി* നേര്‍ത്തമാവ്‌ എണ്ണചേര്‍ത്ത്‌ ഒരു 
ധാന്യബലിയും നിങ്ങള്‍ നല്‍കണം. നാഴി * 
വീഞ്ഞും നിങ്ങള്‍ അര്‍പ്പിക്കണം. ആ വഴിപാ 
ടിന്‍െറ ഗന്ധം യഹോവയെ പ്രസാദിപ്പിക്കും. 
പുതിയ ധാന്യമോ പഴമോ പുതിയധാന്യം 
കൊണ്ടുണ്ടാക്കിയ അപ്പമോ നിങ്ങള്‍ ഭക്ഷിക്ക 
രുത്‌. ആദ്യം അതു ദൈവത്തിനു വഴിപാടര്‍പ്പി 
ക്കണം. ഇതു നിങ്ങളുടെ തലമുറകളിലൂടെ 
നിങ്ങള്‍ എവിടെയായിരുന്നാലും നിലനില്‍ 
ക്കുന്ന നിയമമാണ്‌. 





കൊയ്ത്തുത്സവം 

15“്നിങ്ങള്‍ നീരാജനാര്‍പ്പണത്തിനു കറ്റകൊ 
ണ്ടുവന്ന ദിവസമായ ആ ഞായറാഴ്ച മുതല്‍ 
ഏഴാഴ്ചകള്‍ കണക്കാക്കുക. 16ഏഴാമത്തെ 
ആഴ്ചയെ തുടര്‍ന്നു വരുന്ന ഞായറാഴ്ച അഥ 
വാ അമ്പതുദിവസങ്ങള്‍ക്കു ശേഷം നിങ്ങള്‍ 
യഹോവയ്ക്കു പുതിയൊരു കറ്റ ബലിയര്‍പ്പി 
ക്കണം. 17അന്നു നിങ്ങളുടെ വീടുകളില്‍നിന്ന്‌ 
രണ്ട്‌ അപ്പക്കഷണങ്ങള്‍ കൊണ്ടുവരിക. ആ 
അപ്പം ഒരു നീരാജനാര്‍പ്പണത്തിനുള്ളതാണ്‌. ആ 
അപ്പം ഉണ്ടാക്കാന്‍ രണ്ടിടങ്ങഴി പുളിമാവും ഉപ 
യോഗിക്കുക. അതായിരിക്കണം യഹോവയ്ക്കു 
നിങ്ങളുടെ ആദ്യവിളവെടുപ്പില്‍ നിന്നുള്ള 
വഴിപാട്‌. 

16“ജനങ്ങളുടെ ധാന്യബലിയോടൊച്പം ഒരു 
കാള, രണ്ട്‌ ആണാട്‌, ഒരു വയസ്സായ ഏഴ്‌ 
ആണ്‍ കുഞ്ഞാടുകള്‍ എന്നിവയേയും ബലിയ 
ര്‍പ്പിക്കണം. അവ ഒരു കുറവുമില്ലാത്ത മൃഗങ്ങ 
ളായിരിക്കണം. അവ ഒരു ഹോമബലിയായി 
ടടുവേണം യഹോവയ്ക്കു സമര്‍പ്പിക്കാന്‍. അത്‌ 
അഗ്നിയിലൂടെയുള്ള വഴിപാടാണ്‌. അതി 
നെറ ഗന്ധം യഹോവയെ പ്രസാദിപ്പിക്കും. 
13രു ആണ്‍കോലാടിനെ പാപബലിയായും 
ഒരു വയസ്സായ രണ്ട്‌ ആണ്‍കുഞ്ഞാടുകളെ സമാ 
ധാനബലിയായും അര്‍പ്പിക്കണം. 

20“അവയെ പുരോഹിതന്‍ രണ്ടു കുഞ്ഞാടുക 
ളോടൊച്പവും ആദ്യവിളവെടുപ്പില്‍ നിന്നുള്ള 
അപ്പത്തോടൊപ്പവും യഹോവയ്ക്കു മുമ്പില്‍ 
നീരാജനാര്‍പ്പണം ചെയ്യണം. അവ യഹോവ 
യ്ക്കു, വിശുദ്ധമാണ്‌. അവ പുരോഹിതനുള്ള 
താണ്‌. 2അതേദിവസം തന്നെ നിങ്ങള്‍ ഒരു 
വിശുദ്ധസമ്മേളനവും വിളിച്ചുകൂട്ടണം. അന്നു 
നിങ്ങള്‍ ഒരു ജോലിയും ചെയ്യരുത്‌. ഇതു നിങ്ങ 
ളുടെ വീടുകളില്‍ നിത്ൃനിയമമായിരിക്കും. 
22“നിങ്ങളുടെ ഭൂമിയില്‍ വിളവെടുക്കുമ്പോള്‍ 
അരികുവരെ ചേര്‍ത്തു കൊയ്യാതിരിക്കുകയും 
വേണം. തറയില്‍ വീഴുന്ന ധാന്യം പെറുക്കിയെ 
ടുക്കുകയുമരുത്‌. അവ പാവങ്ങള്‍ക്കും ഈ രാജ്യ 
ത്തുകൂടി സഞ്ചരിക്കുന്ന വിദേശികള്‍ക്കുമായി 




















രണ്ടിടങ്ങഴി ഒരു ഏഫയുടെ പത്തില്‍ രണ്ടു ഭാഗം. 


നാഴി ഒരു ഹീനിന്‍െറ നാലിലൊന്ന്‌. 


ലേവ്യര്‍ 23:11-36 


ഉപേക്ഷിക്കുക. നിങ്ങളുടെ 
1” 


യഹോവ ഞാനാകുന്നു: 


ദൈവമായ 


കാഹളങ്ങളുടെ ഉത്സവം 

യഹോവ മോശെയോടു വീണ്ടും പറഞ്ഞു, 
24“യിസ്രായേല്‍ജനതയോടു വീണ്ടും പറയുക: 
ഏഴാംമാസത്തിന്‍റെറ ആദ്യദിവസം നിങ്ങള്‍ 
ക്കൊരു വിശേഷവിശ്രമദിനമായിരിക്കും. അന്ന്‌ 
ഒരു വിശുദ്ധസമ്മേളനമുണ്ടായിരിക്കും. അത്‌ ഒരു 
വിശേഷവിശ്രമദിനമാണെന്ന്‌ ജനങ്ങളെ ഒര്‍മ്മി 
പ്പിക്കാന്‍ നിങ്ങള്‍ ഒരു കാഹളം വിളിയ്ക്കണം. 
2അന്നു നിങ്ങള്‍ ഒരു ജോലിയും ചെയ്യരുത്‌. 
അഗ്നിയിലൂടെ നിങ്ങള്‍ യഹോവയ്ക്കു ഒരു 
വഴിപാട്‌ അര്‍പ്പിക്കണം.” 





പ്രായശ്ചിത്തദിനം 

2യേഹോവ മോശെയോടു പറഞ്ഞു, 27*ഏഴാം 
മാസത്തിന്‍െറ പത്താം ദിവസം പ്രായശ്ചിത്ത 
ദിനമായിരിക്കണം. അന്ന്‌ ഒരു വിശുദ്ധസമ്മേ 
ളനം ഉണ്ടായിരിക്കണം. അന്ന്‌ നിങ്ങള്‍ ഭക്ഷണ 
മൊന്നും കഴിക്കാതിരിക്കുകയും* അഗ്നിയി 
ലൂടെ യഹോവയ്ക്കു ഒരു വഴിപാടു നല്‍കു 
കയും വേണം. അന്നു നിങ്ങള്‍ ഒരു ജോലിയും 
ചെയ്യുകയുമരുത്‌. കാരണം, അന്ന്‌ പ്രായശ്ചി 
ത്തദിനമാണ്‌. ആ ദിവസം പുരോഹിതര്‍ 
യഹോവയ്ക്കു മുമ്പില്‍ ചെല്ലുകയും നിങ്ങളെ 
ശുദ്ധരാക്കുന്നതിനുള്ള ചടങ്ങ്‌ അനുഷ്ഠിക്കു 
കയും വേണം. 

29“ആ ദിവസം ഉപവസിക്കാ൯ മടിക്കുന്ന 
വനെ അവന്‍െറ ജനതയില്‍നിന്നും വേര്‍പെടു 
ത്തണം. 30അന്ന്‌ എന്തെങ്കിലും ജോലി ചെയ്യുന്ന 
വനെ ദൈവമായ ഞാന്‍ അവനന്‍െറയാളുകള്‍ 
ക്കിടയില്‍നിന്നും നശിപ്പിക്കും. 31അന്നു നിങ്ങള്‍ 
ഒരു ജോലിയും ചെയ്യാന്‍ പാടില്ലതന്നെ. 
നിങ്ങള്‍ എവിടെ വസിച്ചാലും ഇതു നിങ്ങ 
ള്‍ക്കു നിത്യനിയമമായിരിക്കും. 32അത്‌ നിങ്ങള്‍ 
ക്കൊരു വിശേഷവിശ്രമദിനമായിരിക്കും. അന്നു 
നിങ്ങള്‍ ഉപവസിക്കണം. മാസത്തിലെ ഒമ്പ 
താംദിവസം സന്ധ്യയ്ക്കു തന്നെ നിങ്ങള്‍ ഈ 
വിശ്രമദിനം ആചരിച്ചു തുടങ്ങണം.* ആ 
സന്ധ്യമുതല്‍ പിറ്റേന്നു സന്ധ്യവരെയാണ്‌ 
വിശ്രമദിനത്തിന്‍െറെ ദൈര്‍ഘ്യം.” 











കൂടാരത്തിരുനാള്‍ 

യഹോവ വീണ്ടും മോശെയോടു പറഞ്ഞു, 
34“യിസ്രായേൽജനതയോടു പറയുക: ഏഴാം 
മാസത്തിന്‍റെ പതിനഞ്ചാംദിവസം കൂടാരത്തി 
രൂനാള്‍ ആഘോഷിക്കണം. യഹോവയ്ക്കുള്ള 
ഈ തിരുനാള്‍ ഏഴു ദിവസത്തേക്കാണ്‌. 35ആദ്യ 
ദിവസം ഒരു വിശുദ്ധസമ്മേളനം ഉണ്ടായിരി 
ക്കണം. നിങ്ങള്‍ ഒരു ജോലിയും അന്ന്‌ ചെയ്യ 
രുത്‌. ഏഴു ദിവസത്തേക്കു നിങ്ങള്‍ യഹോ 
വയ്ക്കു ഹോമബലി അര്‍പ്പിക്കണം. എട്ടാം 
ദിവസം, മറ്റൊരു വിശുദ്ധസമ്മേളനം കൂടി നട 
ത്തണം. അഗ്നിയിലൂടെ യഹോവയ്ക്കൊരു 
വഴിപാട്‌ നടത്തണം. അതു ഒരു വിശുദ്ധസമ്മേ 
ഉനമായിരിക്കണം. നിങ്ങള്‍ ഒരു ജോലിയും 
ചെയ്യുകയുമരുത്‌. 














നിങ്ങള്‍ ... കഴിക്കാതിരിക്കുകയും “നിങ്ങള്‍ സ്വയം 


വിനീതരാകണം” എന്നര്‍ത്ഥം. 


മാസത്തിലെ ... തുടങ്ങണം യെഹൂദ കാലഗണന 
യനുസരിച്ച്‌ സൂര്യാസ്തമയത്തോടെയാണു ദിവസം 
ആരംഭിക്കുന്നത്‌. 


ലേവ്യര്‍ 23:37-24:23 


37“അവയൊക്കെയാണ്‌ യഹോവയുടെ തിരു 
നാളുകള്‍. ആ ദിവസങ്ങളില്‍ വിശുദ്ധസമ്മേ 
ളനമുണ്ടായിരിക്കണം. അഗ്നിയിലൂടെ നിങ്ങള്‍ 
യഹോവയ്ക്കു ഹോമയാഗങ്ങള്‍ ധാന്യബലി 
കള്‍, ബലികള്‍, പാനീയബലികള്‍ എന്നിവ 
യര്‍പ്പിക്കേണ്ടതാണ്‌. ശരിയായ മുഹൂര്‍ത്ത 
ത്തില്‍ തന്നെ അവ അര്‍പ്പിക്കണം. 38യഹോവ 
യുടെ ശബ്ബത്തുദിവസങ്ങള്‍ അനുസ്മരിക്കുന്ന 
തിന്‌ പുറമെ ആ അവധിദിവസങ്ങളും നിങ്ങ 
ളാഘോഷിക്കണം. യഹോവയ്ക്കുള്ള മറ്റു സമ്മാ 
നങ്ങള്‍ക്കു പുറമെയാണു ഈ സമ്മാനങ്ങള്‍ 
നിങ്ങള്‍ നല്‍കേണ്ടത്‌. വഴിപാടിനു പുറമെ 
യാണു അവ നിങ്ങള്‍ നല്‍കേണ്ടത്‌. യഹോവ 
യ്ക്കു നിങ്ങള്‍ ഇഷ്ടാനുസരണം സമര്‍പ്പി 
ക്കുന്ന വഴിപാടുകള്‍ക്കു പുറമെയാണിത്‌. 

39“ഏഴാംമാസത്തിന്‍െറ പതിനഞ്ചാംദിവസം 
വയലുകളിലെ വിളവുകള്‍ ശേഖരിച്ചതിനു 
ശേഷം നിങ്ങള്‍ യഹോവയുടെ തിരുനാള്‍ ഏഴു 
ദിവസത്തേക്ക്‌ ആചരിക്കണം. ഒന്നും എട്ടും ദിവ 
സങ്ങളില്‍ നിങ്ങള്‍ക്ക്‌ വിശേഷവിശ്രമദിനമാ 
യിരിക്കണം. 40ഒന്നാംദിവസം, പഴമരങ്ങളില്‍ 
നിന്നും നല്ല പഴങ്ങള്‍ ശേഖരിക്കണം. പനങ്കൊ 
മ്പുകളും ഇലത്താപ്പുള്ള മരശാഖകളും ആറ്റലരി 
കളും നിങ്ങള്‍ എടുക്കണം. നിങ്ങളുടെ ദൈവ 
മായ യഹോവയുടെ മുമ്പില്‍ ഏഴു ദിവസം 
നിങ്ങള്‍ ആഘോഷിക്കണം. 4 എല്ലാ വര്‍ഷവും 
യഹോവയുടെ സന്നിധിയില്‍ ഏഴു ദിവസം 
നിങ്ങള്‍ ഈ തിരുനാള്‍ ആഘോഷിക്കണം. ഇതു 
നിത്യനിയമമാണ്‌. ഏഴാം മാസത്തില്‍ വേണം 
ഇതാഘോഷിക്കാന്‍൯. 42ഏഴു ദിവസം താല്‍ക്കാ 
ലിക കൂടാരങ്ങളില്‍ നിങ്ങള്‍ വസിക്കണം. 
യിസ്രായേലില്‍ ജനിച്ചവരെല്ലാം ആ കൂടാര 
ങ്ങളില്‍ വസിക്കണം. 4കാരണം, യിസ്രായേല്‍ 
ജനതയെ ഈജിപ്തില്‍നിന്നും നയിക്കുകവഴി 
ഞാനവരെ താല്‍ക്കാലിക കൂടാരങ്ങളില്‍ പാര്‍ 
പ്പിച്ചു എന്നു നിങ്ങളുടെ പി൯ഗാമികളറി 
യണം. നിങ്ങളുടെ ദൈവമായ യഹോവ 
ഞാനാകുന്നു.” 

4്യഹോവയെ മഹത്വപ്പെടുത്തുന്ന വിശുദ്ധ 
സമ്മേളനങ്ങളെപ്പറ്റിയെല്ലാം മോശെ യിസ്ധ്രാ 
യല്‍ജനതയോടു പറഞ്ഞു. 




















വിളക്കുകാലും വിശുദ്ധ അപ്പവും 





യഹോവ മോശെയോടു പറഞ്ഞു, 
7 2“പതച്ച ഒലീവില്‍നിന്നുമെടുത്ത എണ്ണ 
നിങ്ങളുടെയടുത്തേക്കു കൊണ്ടുവരുവാന്‍ 


യിസ്രായേൽല്‍ജനതയോടു കല്പിക്കുക. വിളക്കു 
കള്‍ക്കുള്ള എണ്ണയായിരിക്കും അത്‌. ആ വിളക്കു 
കള്‍ അണയാതെ കത്തിക്കണം. 3അഹരോന്‍ 
വേണം യഹോവയുടെ മുമ്പില്‍ സമ്മേളനക്കൂ 
ടാരത്തില്‍ സന്ധ്യ മൂതല്‍ പ്രഭാതം വരെ 
വിളക്കു കത്തിച്ചു വയ്ക്കാന്‍. അത്‌ സാക്ഷ്യ 
പെട്ടകത്തിന്‍െറ മുമ്പില്‍ തൂക്കിയിട്ടിരിക്കുന്ന 
തിരശ്ശീലയ്ക്കു പുറത്തായിരിക്കണം. ഇതു 
നിത്ൃനിയമമാണ്‌. ക്തങ്കത്തിലുണ്ടാക്കിയ വിള 
ക്കുകാലില്‍ യഹോവയ്ക്കു മുമ്പില്‍ അഹരോന്‍ 
വിളക്കു കെടാതെ കത്തിച്ചുവയ്ക്കണം. 
നേര്‍ത്ത മാവ്കൊണ്ട്‌ പന്ത്രണ്ട്‌ അപ്പം ഉണ്ടാ 
ക്കുക. ഒരു അപ്പത്തിനു രണ്ടിടങ്ങഴി മാവ്‌ ഉപ 
യോഗിക്കണം. അവയെ രണ്ടു നിരയായി 
യഹോവയുടെ മുമ്പിലെ സ്വര്‍ണ്ണമേശമേല്‍ 
വയ്ക്കുക. ഒരു നിരയില്‍ ആറെണ്ണം ഉണ്ടായിരി 
ക്കണം. "ഓരോ നിരയിലും ശുദ്ധമായ കുന്തിരി 
ക്കം വിതറുക. അത്‌ അഗ്നിയിലൂടെ യഹോവ 





126 


യ്ക്കു നല്‍കുന്ന വഴിപാടിനെല്പറ്റി ഓര്‍മ്മിക്കു 
വാന്‍ യഹോവയെ സഹായിക്കും. &എല്ലാ ശബ്ദ 
ത്തിലും അഹരോന്‍ അപ്പം യഹോവയ്ക്കു 
മുമ്പില്‍ വയ്ക്കണം. ഇത്‌ എന്നും ചെയ്യണം. 
യിസ്രായേല്‍ജനതയുമായുള്ള ഈ കരാര്‍ 
എക്കാലവും നിലനില്‍ക്കണം. ആ അപ്പം അഹ 
രോനും അവന്‍െറ പുത്രന്മാര്‍ക്കും ഉള്ളതായിരി 
ക്കും. അവര്‍ക്ക്‌ ആ അപ്പം ഒരു വിശുദ്ധസ്ഥലത്തു 
വച്ചു ഭക്ഷിക്കാം. കാരണം, ആ അപ്പം യഹോവ 
യ്ക്കു അഗ്നിയിലൂടെ നല്‍കപ്പെട്ട വഴിപാടാ 
ണ്‌. അത്‌ എക്കാലവും അഹരോന്‍െറ പങ്കാ 
യിരിക്കും.” 








ദൈവത്തെ ശപിച്ചവന്‍ 

10ഒരു യിസ്രായേലുകാരിക്ക്‌ ഒരു പുത്രനുണ്ടാ 
യിരുന്നു. അവന്‍െറ പിതാവ്‌ ഒരു ഈജിപ്തു 
കാരനായിരുന്നു. യിസ്രായേലുകാരുടെയിട 
യില്‍ നടക്കുകയായിരുന്ന അവന്‍ മറ്റൊരാളു 
മായി വഴക്കു തുടങ്ങി. ॥യിസ്രായേലുകാരി 
യായ ദാന്‍െറ വംശത്തില്‍പ്പെട്ട ദിബ്രിയുടെ 
പുത്രിയായ ശെലോമീത്തി൯ന്‍െറെ പുത്രന്‍ 
യഹോവയുടെ നാമത്തെ ശപിക്കാനും ദുഷിച്ചു 
പറയാനും തുടങ്ങി. അതിനാല്‍ ജനങ്ങള്‍ 
അവനെ മോശെയുടെ മുമ്പില്‍ കൊണ്ടുവന്നു. 
12അവര്‍ അവനെ തങ്ങളുടെ അധീനതയില്‍ 
വയ്ക്കുകയും യഹോവയുടെ വ്യക്തമായ 
കല്പനയ്ക്കായി കാത്തിരിക്കുകയും ചെയ്തു. 

13അപ്പോള്‍ യഹോവ മോശെയോടു പറ 
ഞ്ഞു, 14“ശപിച്ചവനെ പാളയത്തിനു പുറ 
ത്തൊരിടത്തേക്കു കൊണ്ടുവരിക. അവന്‍ 
ശപിക്കുന്നതു കേട്ട എല്ലാ ജനങ്ങളെയും 
കൊണ്ടുവരിക. അവര്‍ അവരുടെ കൈകള്‍ 
അവന്‍റ തലയില്‍ വയ്ക്കണം. അനന്തരം എല്ലാ 
വരും കൂടി അവനെ കല്ലെറിഞ്ഞ്‌ കൊല്ലണം. 
1ടയിസ്രായേല്‍ജനതയോടു നീ പറയണം: ദൈ 
വനാമത്തെ ശപിക്കുന്നവന്‍ ശിക്ഷിക്കപ്പെടണം. 
1യഹോവയുടെ നാമത്തിനെതിരായി സംസാ 
രിക്കുന്നവനാരായാലും അവന്‍ വധിക്കഒ 
ടണം. എല്ലാവരും ചേര്‍ന്ന്‌ അവനെ SS 
യണം. വിദേശിയാണെങ്കിലും യിസ്രായേലു 
കാരെപ്പോലെ ശിക്ഷിക്കപ്പെടണം. യഹോവ 
യുടെ നാമത്തെ ആരെങ്കിലും ശപിച്ചാല്‍ 
അവന്‍ കൊല്ലപ്പെടണം. 

17“ഒരാള്‍ മറ്റൊരാളെ കൊന്നാല്‍ കൊലയാളി 
വധിക്കപ്പെടണം. 18മറ്റൊരാള്‍ക്കുള്ള ഒരു മൃഗ 
ത്തെ ഒരുവന്‍ കൊന്നാല്‍ അവന്‍ പകരം മൃഗ 
ത്തെ കൊടുക്കണം. 

19*അയല്‍ക്കാരനെ പരിക്കേല്ിക്കുന്നവന്‌ 
അതേ മുറിവു തന്നെ ശിക്ഷയായി നല്‍കണം. 
20ഒടിഞ്ഞ എല്ലിനു പകരം ഒടിഞ്ഞ എല്ല്‌; 
കണ്ണിനു കണ്ണ്‌; പല്ലിനു പല്ല്‌; ഒരാള്‍ മറ്റൊരാ 
ള്‍ക്ക്‌ ഏല്ലിക്കുന്ന അതേ പരിക്ക്‌ അയാള്‍ക്കും 
ഏല്പിക്കണം. അതിനാല്‍ ഒരാള്‍ ഒരു മൃഗത്തെ 
കൊന്നാല്‍ ആ മൃഗത്തിന്‍റെ വില അയാള്‍ 
നല്‍കണം. പക്ഷേ ഒരാള്‍ മറ്റൊരാളെ കൊ 
ന്നാല്‍ അയാളെ വധിക്കണം. 

22“ഈന നിയമം നിങ്ങള്‍ക്കും വിദേശികള്‍ക്കും 
ഒരേപോലെയായിരിക്കും. കാരണം, നിങ്ങളുടെ 
ദൈവമായ യഹോവ ഞാനാകുന്നു.” 

അനന്തരം മോശെ യിസന്രായേല്‍ജനത 
യോടു സംസാരിക്കുകയും ശപിച്ചവനെ പാള 
യത്തിനു പുറത്തൊരിടത്തു അവര്‍ കൊണ്ടുവ 
രികയും ചെയ്തു. എന്നിട്ടവര്‍ അവനെ കല്ലെറി 
ഞ്ഞു കൊന്നു. അങ്ങനെ യഹോവ മോശെ 

















127 


യോടു കല്വിച്ചത്‌ യിസ്രായേല്‍ജനത നടപ്പാ 


ക്കുക മാത്രം ചെയ്തു. 
ഭൂമിയുടെ വിശ്രമസമയം 
സീനായിപര്‍വ്വതത്തില്‍വച്ച്‌ യഹോവ 





ലേവ്യര്‍ 25:1-28 


അവസാനത്തെ അമ്പതാം വര്‍ഷം മുതലുള്ള 
വര്‍ഷങ്ങള്‍ എണ്ണുക എന്നിട്ട്‌ ആ വര്‍ഷങ്ങളെ 
അടിസ്ഥാനമാക്കി ശരിയായ വില നിശ്ചയി 
ക്കുക. എന്തെന്നാല്‍ അയാള്‍ അടുത്ത അമ്പതാം 
വര്‍ഷം വരെ വിളവെടുക്കാനുള്ള അവകാശമേ 





2 മോശെയോടു സംസാരിച്ചു. 2“യിസ്രാ 
യേല്‍ജനതയോടു പറയുക: ഞാന്‍ നിങ്ങള്‍ക്കു 
തരുന്ന ദേശത്തേക്കു നിങ്ങള്‍ പ്രവേശിക്കണം. 
അപ്പോള്‍ നിങ്ങള്‍ ഭൂമിയെ വിശ്രമിക്കാന്‍ അനു 
വദിക്കണം. യഹോവയെ മഹത്വപ്പെടുത്തുവാ 
നുള്ള വിശിഷ്ട വിശ്രമസമയമാണിത്‌. 3ആറു 
വര്‍ഷത്തേക്ക്‌ നിങ്ങള്‍ ഭൂമിയില്‍ കൃഷി ചെയ്യ 
ണം. ആറു വര്‍ഷം നിങ്ങളുടെ മൂന്തിരിത്തോട്ട 
ത്തിലെ മുന്തിരി അറുത്തു കൊണ്ടുവരണം. 
ദ്വക്ഷേ ഏഴാം വര്‍ഷം നിങ്ങള്‍ ഭൂമിയെ വിശ്രമി 
ക്കാന്‍ അനുവദിക്കണം. അതു യഹോവയെ ആദ 
രിക്കാനുള്ള വിശേഷ വിശ്രമസമയമായിരിക്കും. 
നിങ്ങള്‍ വയലുകളില്‍ വിത്തു വിതയ്ക്കുകയോ 
മുന്തിരിച്ചെടികള്‍ കത്രിക്കുകയോ ചെയ്യരുത്‌. 
നിങ്ങളുടെ വിളവെടുപ്പിനുശേഷം സ്വയം 
വളരുന്ന വിളവുകള്‍ നിങ്ങള്‍ കൊയ്യരുത്‌. 
നിങ്ങളുടെ മുന്തിരിത്തോട്ടത്തിലെ കത്രിക്കാത്ത 
മുന്തിരിച്ചെടികളില്‍നിന്നും നിങ്ങള്‍ മുന്തിരി 
പറിക്കരുത്‌. ഭൂമിയെ ഒരു വര്‍ഷത്തേക്ക്‌ വിശ്രമി 
കാന്‍ അനുവദിക്കണം. 








യഥാര്‍ത്ഥത്തില്‍ നിങ്ങള്‍ക്കു വില്‍ക്കുന്നുള്ളൂ. 
1അടുത്ത അമ്പതാം വര്‍ഷത്തിനു മുനി അന 
വധി വര്‍ഷങ്ങളുണ്ടെങ്കില്‍ വില കൂടുതലായി 
രിക്കുകയും വര്‍ഷങ്ങള്‍ കുറവാണെങ്കില്‍ വില 
കുറവായിരിക്കുകയും ചെയ്യും. കാരണം, നിങ്ങ 
ളുടെ അയല്‍ക്കാരന്‍ ഏതാനും വിളവുകള്‍ മാത്ര 
മേ നിങ്ങള്‍ക്കു വില്‍ക്കുന്നുള്ളൂ. അടുത്ത അമ്പ 
താം സംവത്സരത്തില്‍ ആ സ്ഥലം അയാളുടെ 
കുടുംബത്തിന്‍േറേതായി മാറുകയും ചെയ്യും. 
17നിങ്ങള്‍ പരസ്പരം വഞ്ചിക്കാതിരിക്കുക. 
നിങ്ങളുടെ ദൈവത്തെ നിങ്ങള്‍ ആദരിക്കുക. 
നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു! 
18“എന്‍െറ നിയമങ്ങളും ചട്ടങ്ങളും ഓര്‍മ്മി 
ക്കുക. അവ അനുസരിക്കുക! അപ്പോള്‍ നിങ്ങള്‍ 
നിങ്ങളുടെ രാജ്യത്ത്‌ സുരക്ഷിതരായി ജീവി 
ക്കും! 19ഭൂമി നിങ്ങള്‍ക്കായി നല്ല വിളവും ഉണ്ടാ 
ക്കും. അപ്പോള്‍ നിങ്ങള്‍ക്കു ധാരാളം ഭക്ഷണ 
മുണ്ടാകുകയും സുരക്ഷിതരായി നിങ്ങളുടെ 
രാജ്യത്തു വസിക്കാന്‍ കഴിയുകയും ചെയ്യും. 
20“പക്ഷേ നിങ്ങള്‍ പറഞ്ഞേക്കാം, “ഞങ്ങള്‍ 











ഭൂമി ഒരു വര്‍ഷത്തേക്കു വിശ്രമിച്ചാലും 
നിങ്ങള്‍ക്കാവശ്യത്തിനു ഭക്ഷണമുണ്ടാകും. 
നിങ്ങളുടെ ആണ്‍പെണ്‍ ഭൂത്യവര്‍ഗ്ഗത്തിന്‌ ആവ 
ശൃത്തിനു ഭക്ഷണം കിട്ടും. നിങ്ങളുടെ കൂലിക്കാ 
ര്‍ക്കും നിങ്ങളോടൊത്തു വസിക്കുന്ന വിദേശി 
കള്‍ക്കും വേണ്ടത്ര ഭക്ഷണം ലഭിക്കും. 
"നിങ്ങളുടെ പശുക്കള്‍ക്കും മറ്റു മൃഗങ്ങള്‍ക്കും 
തിന്നാന്‍ വേണ്ടത്ര ഭക്ഷണം ഉണ്ടായിരിക്കും. 


അമ്പതാം സംവത്സരം 

“ഏഴു വര്‍ഷങ്ങളുടെ ഏഴുകൂട്ടങ്ങളെ നിങ്ങള്‍ 
എണ്ണണം. അതു നാല്പത്തൊന്‍പരതു വര്‍ഷങ്ങളാ 
ണല്ലോ. ആ സമയത്ത്‌ ഏഴു വര്‍ഷം ഭൂമിക്ക്‌ 
വിശ്രമമായിരിക്കും. ട്പഠയശ്ചിത്തദിനത്തില്‍ 
നിങ്ങള്‍ രാജ്യത്താകമാനം ഒരു ആണാടിന്‍െറ 
കൊമ്പ്‌ ഉതണം. ഏഴാം മാസത്തിന്‍െറ പത്താം 
ദിവസമാണത്‌. 1അന്‍പതാം വര്‍ഷം നിങ്ങള്‍ 
ഒരു വിശേഷ വര്‍ഷമാക്കിത്തീര്‍ക്കണം. നിങ്ങ 
ളുടെ രാജ്യത്തു താമസിക്കുന്ന എല്ലാവരെയും 
അന്ന്‌ സ്വതന്ത്രരാക്കണം. “അമ്പതാം സംവ 
ത്സരം” എന്ന്‌ ആ നാളുകള്‍ അറിയപ്പെടും. 
നിങ്ങളിലോരോരുത്തരും അവരവരുടെ സ്വന്തം 
വസ്തുവിലേക്ക്‌ മടങ്ങിപ്പോകണം. നിങ്ങളി 
ലോരോരുത്തരും അവരവരുടെ കൂടുംബങ്ങളി 
ലേക്കും മടങ്ങിപ്പോകണം. 1അമ്പതാം വര്‍ഷം 
നിങ്ങള്‍ക്ക്‌ ഒരു വിശേഷ ആഘോഷമായിരി 
ക്കണം. വിത്തു വിതയ്ക്കരുത്‌, സ്വയം വളരുന്ന 
വിളവുകള്‍ കൊയ്യരുത്‌. കത്രിക്കാത്ത മുന്തിരി 
ച്ചെടികളില്‍നിന്ന്‌ പഴങ്ങള്‍ പറിക്കരുത്‌. 12ആ 
വര്‍ഷമാണ്‌ അമ്പതാം സംവത്സരം. അത്‌ നിങ്ങ 
ള്‍ക്കൊരു വിശുദ്ധകാലമായിരിക്കും. വയലില്‍ 
നിന്നുള്ള വിളവുകള്‍ നിങ്ങള്‍ ഭക്ഷിക്കണം. 
13അമ്പതാംവര്‍ഷം നിങ്ങളോരോരുത്തരും അവര 




















വിതയ്ക്കുകയോ കൊയ്യുകയോ ചെയ്യാതിരു 
ന്നാല്‍ ഏഴാം വര്‍ഷം ഞങ്ങള്‍ക്കു തിന്നാ 
നൊന്നും ഉണ്ടാവില്ല. '4ീവ്യസനിക്കേണ്ടതില്ല! 
ആറാം വര്‍ഷം എന്‍െറ അനുഗ്രഹത്തോട നിങ്ങ 
ളിലേക്ക്‌ വരാന്‍ ഞാന്‍ കല്ലിക്കും. ഭൂമി മൂന്നു 
വര്‍ഷത്തേക്കുകൂടി വിളവുണ്ടാക്കുന്നതു തുടരും. 
മാഎട്ടാം വര്‍ഷം നിങ്ങള്‍ വിതയ്ക്കുമ്പോള്‍ 
നിങ്ങള്‍ പഴയ വിളവായിരിക്കും ഭക്ഷണത്തി 
നുപയോഗിക്കുക. എട്ടാം വര്‍ഷത്തില്‍ നിങ്ങള്‍ 
വിതച്ചതു കൊയ്യുന്ന ഒന്‍പതാം വര്‍ഷം വരെ 
പഴയ വിളവില്‍നിന്നുള്ളത്‌ തിന്നാന്‍ ഉണ്ടാ 
യിരിക്കും. 











വസ്തുനിയമങ്ങള്‍ 

23“ഭൂമി യഥാര്‍ത്ഥത്തില്‍ എന്റേതാണ്‌. അതി 
നാല്‍ നിങ്ങള്‍ക്കത്‌ സ്ഥിരമായി വില്‍ക്കാന്‍ 
കഴിയില്ല. എന്‍െറ രാജ്യത്ത്‌ എന്നോടൊത്തു 
വസിക്കുന്ന വിദേശികളും സഞ്ചാരികളും മാത്ര 
മാണ്‌ നിങ്ങള്‍. 24ആളുകള്‍ അവരുടെ നിലം 
വിറ്റേക്കാമെങ്കിലും കുടുംബങ്ങള്‍ക്കു നിലം 
തിരിച്ചു കിട്ടും. നിങ്ങളുടെ രാജ്യത്തുള്ള ഒരു 
വ്യക്തി വളരെ ദരിദ്രനായേക്കാം. ദാരിദ്ര്യം 
കൊണ്ട്‌ അയാള്‍ തന്‍െറ വസ്തു വിറ്റെന്നു 
വരാം. അപ്പോള്‍ അവന്‍െറ അടുത്ത ബന്ധു 
വന്ന്‌ അവന്‍െറ വസ്തു അവനുവേണ്ടി തിരി 
ച്ചു വാങ്ങണം. 2അവനുവേണ്ടി വസ്തു 
തിരികെ വാങ്ങാന്‍ അടുത്ത ബന്ധുക്കളാരും 
ചിലപ്പോള്‍ ഉണ്ടായെന്നു വരില്ല. പക്ഷേ 
അവന്‍ ആ സ്ഥലം മടക്കി വാങ്ങാനാവശ്യമായ 
പണമുണ്ടാകുമ്പോള്‍, 27അവന്‍ ഭൂമി വിറ്റപ്പോള്‍ 
മുതലുള്ള വര്‍ഷങ്ങള്‍ എണ്ണണം. ഭൂമിക്ക്‌ എന്ത്‌ 
വില കൊടുക്കണമെന്ന്‌ ആ സംഖ്യ ഉപയോ 























വരുടെ വസ്തുറ ലേക്കു മടങ്ങിപ്പോകണം.” 
14“നിങ്ങളുടെ വസ്തു അയല്‍ക്കാരനു വില്‍ 
ക്കുമ്പോള്‍ അവനെ ചതിക്കരുത്‌. അവന്‍െറ 
വസ്തു നിങ്ങള്‍ വാങ്ങുമ്പോള്‍ വഞ്ചിക്കഒ 
ടാനും അനുവദിക്കരുത്‌. 1അയല്‍ക്കാരന്‍െറ 
വസ്തു വാങ്ങാന്‍ നിങ്ങള്‍ക്കാഗ്രഹമുണ്ടെങ്കില്‍ 





ഗിച്ച്‌ അവന്‍ കണക്കാക്കണം. അവന്‍ 
ആ സ്ഥലം മടക്കി വാങ്ങണം. ാള്‍ ആ 
സ്ഥലം വീണ്ടും അവനന്‍്റേതാ ഞ്ഞി 
28തനന്‍െറെ സ്ഥലം തിരിച്ചു വാങ്ങാന്‍ പണം 
അവനുണ്ടാകാതെ വന്നാല്‍ അമ്പതാം വര്‍ഷം 
വരെ ആ സ്ഥലം അതു വാങ്ങിയവന്‍്റെ കൈവ 
ശമിരിക്കും. അപ്പോള്‍ ആ വിശേഷാഘോ 


ലേവ്യര്‍ 25:29-26:1 


ഷവേളയില്‍ ആ സ്ഥലം ആദ്യത്തെ ഉടമയുടെ 
കുടുംബത്തിന്‍േറതായിത്തീരും. അങ്ങനെ ആ 
സ്ഥലം വീണ്ടും യഥാര്‍ത്ഥ കുടുംബത്തിനന്‍േറ 
തായിത്തീരും. 

29“ പുറ്റുമതിലുള്ള ഒരു നഗരത്തിലെ ഒരു വീട 
ഒരുവന്‍ വില്‍ക്കുമ്പോള്‍, അതു വിറ്റ്‌ ഒരു വര്‍ഷ 
ത്തിനകം അതു തിരികെ കിട്ടാന്‍ അയാള്‍ക്ക്‌ 
അവകാശമുണ്ടായിരിക്കും. ആ അവകാശം ഒരു 
വര്‍ഷം നീണ്ടുനില്‍ക്കും. 34പക്ഷേ ഉടമസ്ഥന്‍ 
ഒരു വര്‍ഷത്തിനകം അതു തിരികെ വാങ്ങു 
ന്നില്ലെങ്കില്‍ ചൂറ്റുമതിലുള്ള ആ നഗരത്തിലെ 
വീട്‌ അതു വാങ്ങുന്നവനും അവന്‍െറ പിന്‍ഗാ 
മികള്‍ക്കുമുള്ളതായിരിക്കും. അമ്പതാം സംവത്സ 
രത്തില്‍ ആ വീട്‌ ആദ്യത്തെ ഉടമയ്ക്ക്‌ മടക്കി 
ക്കിട്ടില്ല. 31ചൂറ്റുമതിലില്പാത്ത നഗരങ്ങള്‍ തുറ 
സായ സ്ഥലമായി പരിഗണിക്കപ്പെടും. അതി 
നാല്‍ ആ കൊച്ചുനഗരങ്ങളില്‍ നിര്‍മ്മിച്ചി 
രിക്കുന്ന വീടുകള്‍ അമ്പതാം സംവത്സരത്തില്‍ 
ആദ്യത്തെ ഉടമയ്ക്ക്‌ തന്നെ തിരികെ കിട്ടും. 

32*എന്നാല്‍ ലേവ്യരുടെ നഗരങ്ങളെപ്പറ്റി 
ഇതാണു പറയുന്നത്‌: ലേവ്യര്‍ക്ക്‌ അവരുടെ 
നഗരങ്ങളിലെ തങ്ങളുടെ ഏതു വീടും മടക്കി 
വാങ്ങാം. 33ഒരാള്‍ ലേവൃരില്‍നിന്ന്‌ ഒരു വീട്‌ 
വാങ്ങിയാല്‍, അമ്പതാം സംവത്സരത്തില്‍ 
ലേവ്യനഗരത്തിലുള്ള ആ വീട വീണ്ടും ലേവ്യ 
രുടേതാകും. കാരണം, ലേവ്യരുടെ വംശത്തില്‍ 
പ്പെടുവരുടേതാണ്‌ ലേവ്യനഗരം. യിസ്രായേല്‍ 
ജനത ആ നഗരങ്ങള്‍ ലേവൃര്‍ക്കു നല്‍കി. 
4ലേവ്യനഗരത്തിനു ചുറ്റുമുള്ള വയലും പുല്‍ 
മേടുകളും വില്‍ക്കാന്‍ പാടില്ല. ആ വയലുകള്‍ 
എക്കാലത്തേക്കും ലേവ്യരുടേതാണ്‌. 














അടിമകളുടെ യജമാനന്മാര്‍ക്കുള്ള നിയമങ്ങള്‍ 

35“നിങ്ങളുടെ സ്വന്തം രാജ്യത്തുള്ള ഒരുവന്‍ 
കടുത്ത ദാരിദ്രയംകൊണ്ട്‌ സ്വന്തം കാര്യങ്ങള്‍ 
നോക്കാ൯ന്‍പോലും കഴിയാത്തവനായെന്നു 
വരാം. നിങ്ങളവനെ ഒരതിഥി എന്ന നിലയില്‍ 
നിങ്ങളോടൊപ്പം താമസിപ്പിക്കണം. 3അവനു 
കടം കൊടുക്കുന്ന പണത്തിനു നിങ്ങള്‍ പലിശ 
ചുമത്തരുത്‌. നിങ്ങളുടെ ദൈവത്തെ ആദരിക്കു 
കയും നിങ്ങളുടെ സഹോദരനെ നിങ്ങളോ 
ടൊത്തു വസിക്കാന്‍ അനുവദിക്കുകയും ചെ 
യുക. 37നിങ്ങളവനു കൊടുക്കുന്ന ഒരു പണത്തി 
നും പലിശ വാങ്ങരുത്‌. നിങ്ങളവനു വില്‍ 
ക്കുന്ന ഭക്ഷണത്തില്‍നിന്നും ലാഭമുണ്ടാക്കാനും 
ശ്രമിക്കരുത്‌. 38നിങ്ങളുടെ ദൈവമാകുന്ന 
യഹോവ ഞാനാകുന്നു. കനാ൯ദേശം നിങ്ങ 
ള്‍ക്കു നല്‍കുന്നതിനും ഞാന്‍ നിങ്ങളുടെ ദൈ 
വമായിരിക്കുന്നതിനും നിങ്ങളെ ഞാന്‍ ഈജി 
പ്തില്‍നിന്നും നയിച്ചു. 

കടുത്ത ദാരിദ്ര്യം മൂലം നിങ്ങളുടെ രാജ്യ 
ത്തെ ഒരുവന്‍ സ്വയം നിങ്ങള്‍ക്കു അടിമയായി 
അവനെത്തന്നെ വിറ്റാല്‍ നിങ്ങളവനെക്കൊണ്ട്‌ 
അടിമയെപ്പോലെ പണിയെടുപ്പിക്കരുത്‌. 
30അവന്‍ നിങ്ങള്‍ക്ക്‌ ഒരു കൂലിപ്പണിക്കാരനും 
അമ്പതാം വര്‍ഷം വരെ നിങ്ങളോടൊത്തു വസി 
ക്കുന്ന സന്ദര്‍ശകനുമായിരിക്കട്ടെ. 4അനന്തരം 
അവന്‍ നിങ്ങളെ വിട്ടുപോകാം. തന്‍െറ കുട്ടിക 
ളെയുമെടുത്ത്‌ അവന്‍ തന്‍െറ കുടുംബത്തേക്കു 
പോകാം. തന്‍െറ പൂര്‍വ്വികരുടെ വസ്തുവക 
കളിലേക്ക്‌ അവന്‍ മടങ്ങാം. 4കാരണം, അവര്‍ 
എന്‍െറ ഭൃത്ൃരാണ്‌! അവരെ ഈജിപ്തിലെ 
അടിമത്വത്തില്‍നിന്നും ഞാനാണ്‌ മോചിപച്പി 
ച്ചത്‌. അവര്‍ ഇനിയും അടിമകളായിത്തീരരുത്‌. 

















128 


43ആ മനുഷ്യന്‍ നിങ്ങള്‍ ക്രൂരനായൊരു യജമാ 
നനായിരിക്കരുത്‌. നിങ്ങള്‍ നിങ്ങളുടെ ദൈ 
വത്തെ ആദരിക്കണം. 

44“നിങ്ങളുടെ സ്ത്രീ-പുരുഷ അടിമകളെ 
പ്പറ്റി: നിങ്ങള്‍ക്ക്‌ ചുറ്റുമുള്ള ജനതകളില്‍നിന്ന്‌ 
അടിമകളായി സ്ത്രീകളെയും പുരുഷന്മാരെയും 
ലഭിച്ചു എന്നു വരാം.4$ജനങ്ങള്‍ക്കിടയില്‍ വസി 
ക്കുന്ന വിദേശികളുടെ കുടുംബങ്ങളില്‍ പിറന്ന 
കുട്ടികളെയും നിങ്ങള്‍ക്ക്‌ അടിമകളായി ലഭി 
ക്കാം. ആ അടിമക്കുട്ടികള്‍ നിങ്ങള്‍ക്കുള്ളതാണ്‌. 
46നിങ്ങളുടെ കാലശേഷം ഈ വിദേശികളായ 
അടിമകളെ നിങ്ങള്‍ നിങ്ങളുടെ കുട്ടികള്‍ക്ക്‌ 
കൈമാറാം. അവര്‍ എന്നന്നേക്കും നിങ്ങളുടെ 
അടിമകളായിരിക്കും. വിദേശികളായ അവരെ 
നിങ്ങള്‍ക്ക്‌ അടിമകളാക്കാം. പക്ഷേ നിങ്ങള്‍ 
യിസ്രായേല്‍കാരായ സ്വന്തം സഹോദരന്മാ 
രോട്‌ ക്രൂരനായ യജമാനനായിരിക്കരൂത്‌. 

47“നിങ്ങള്‍ക്കിടയിലുള്ള ഒരു വിദേശിയോ 
സന്ദര്‍ശകനോ ധനികനായെന്നു വരാം. 
നിങ്ങള്‍ക്കിടയിലൊരാള്‍ വളരെ ദാരിദ്ര്യം ഉണ്ടാ 
യതു മൂലം നിങ്ങള്‍ക്കിടയിലെ വിദേശിക്കോ 
ഒരു വിദേശകുടുംബത്തിനോ സ്വയം അടിമയാ 
യെന്നു വരാം. 48അയാള്‍ക്ക്‌ സ്വയം മടക്കി 
വാങ്ങി സ്വതന്ത്രനാകാനുള്ള അവകാശമുണ്ടാ 
യിരിക്കും. അവന്‍െറ സഹോദരന്മാരിലൊരു 
വന്‌ അവനെ മടക്കിവാങ്ങാം. 49അല്ലെങ്കില്‍ 
അവന്‍െറ അമ്മാവനോ അമ്മാവന്‍െറ പുത്ര 
നോ അവനെ മടക്കിവാങ്ങാം. അഥവാ അവ 
ന്‍െറ കുടുംബത്തില്‍പ്പെട്ട ഒരടുത്ത ബന്ധുവി 
ന്‌ അവനെ മടക്കിവാങ്ങാം. അഥവാ അവന്‍ 
ധാരാളം പണമുണ്ടായാല്‍ അതു കൊടുത്ത്‌ 
അയാള്‍ക്കുതന്നെ സ്വതന്ത്രനാകാം. 

5)“എങ്ങനെയാണു നിങ്ങള്‍ വില നിശ്ചയി 
ക്കുക? അയാള്‍ തന്നെ വിദേശിക്കു വിറ്റ വര്‍ഷം 
മുതല്‍ അടുത്ത അമ്പതാം വര്‍ഷം വരെയുള്ള 
വര്‍ഷങ്ങള്‍ എ ുക. ആ സംഖ്യ ഉപയോഗിച്ച്‌ 
വില നിശ്ചയിക്കുക. കാരണം, അവനെ 
അയാള്‍ ഏതാനും വര്‍ഷത്തേക്കു വാടകയ്ക്കെ 
ടുക്കുകയേ ഉണ്ടായിട്ടുള്ളൂ! 51അമ്പതാം വര്‍ഷ 
ത്തിനു മുമ്പ്‌ ഇനിയും അനേകം വര്‍ഷങ്ങളു 
ണ്ടെങ്കില്‍ അയാള്‍ വിലയുടെ ഒരു വലിയ 
ഭാഗം മടക്കിക്കൊടുക്കണം. അതെല്ലാം എത്ര വര്‍ 
ഷങ്ങളെന്നതിനെ ആശ്രയിച്ചിരിക്കും. 52അന്വ 
താം വര്‍ഷം വരെ കുറച്ചു വര്‍ഷങ്ങള്‍ മാത്രമേ 
അവശേഷിക്കുന്നുള്ളുവെങ്കില്‍ യഥാര്‍ത്ഥവില 
യുടെ ചെറിയൊരു ഭാഗം അയാള്‍ നല്‍കണം. 
ട്പക്ഷേ അയാള്‍ വിദേശിയോടൊപ്പം എല്പാ 
വര്‍ഷവും ഒരു കൂലിക്കാരനെപ്പോലെ കഴി 
യണം. അയാളുടെമേല്‍ ക്രൂരനായൊരു യജമാ 
നനെപ്പോലെ പെരുമാറാന്‍ വിദേശിയെ അനു 
വദിക്കരുത്‌. 
ട4“ആരും അവനെ മടക്കിവാങ്ങുന്നില്ലെങ്കില്‍ 
പ്പോലും അയാള്‍ സ്വതന്ത്രനാകും. അമ്പതാം 
വര്‍ഷം അവനും അവന്‍െറ കുട്ടികളും സ്വത 
ന്രരാകും. ട്കാരണം, യിസ്രായേല്‍ജനത 
എന്‍െറ ഭൂത്യന്മാരാണ്‌. എന്‍െറ ഭൂത്ൃരായ 
അവരെ ഞാന്‍ ഈജിപ്തിലെ അടിമത്ത 
ത്തില്‍നിന്നും മോചിപ്പിച്ചതാണ്‌. നിങ്ങളുടെ 
ദൈവമായ യഹോവ ഞാനാകുന്നു! 























ദൈവത്തെ അനുസരിക്കുന്നതിനുള്ള 
പ്രതിഫലം 
൫6 “നിങ്ങള്‍ വിഗ്രഹങ്ങളുണ്ടാക്കരുത്‌. നമ 
സ്കരിക്കുന്നതിന്‌ പ്രതിമകളോ സ്മാര 


129 


കശിലകളോ നിങ്ങളുടെ ദേശത്ത്‌ ഉണ്ടാക്കരുത്‌. 
കാരണം നിങ്ങളുടെ ദൈവമായ യഹോവ 
ഞാനാകുന്നു. 

2*എനന്‍െറെ വിശേഷവിശ്രമദിനങ്ങള്‍ അനു 
സ്മരിക്കുകയും എന്‍റെ വിശുദ്ധസ്ഥലത്തെ 
മഹത്വപ്പെടുത്തുകയും ചെയ്യുക. യഹോവ 
ഞാനാകുന്നു! 

3*എനന്‍െറ നിയമങ്ങളും ചട്ടങ്ങളും അനുസ്മ 
രിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുക! 
നിങ്ങള്‍ അങ്ങനെയൊക്കെ ചെയ്താല്‍ ഞാന്‍ 
വേണ്ട സമയത്തു മഴപെയ്യിക്കും. ഭൂമി വിളവു 
ണ്ടാക്കുകയും വയലുകളിലെ മരങ്ങള്‍ പഴങ്ങള്‍ 
ഉല്ലാദിപ്പിക്കുകയും ചെയും. $തുന്തിരിപ്പഴങ്ങള്‍ 
പറിക്കാനാകുംവരെ നിങ്ങളുടെ മെതിക്കല്‍ 
തുടരും. നടാനുള്ള കാലം വരെ മുന്തിരിപ്പഴമിറ 
ക്കുന്നതു തുടരും. അപ്പോള്‍ നിങ്ങള്‍ക്കു ആവ 
ശ്ൃത്തിനു ഭക്ഷണം ലഭിക്കും. നിങ്ങള്‍ നിങ്ങ 
ളുടെ നാട്ടില്‍ സുരക്ഷിതരായി ജീവിക്കുകയും 
ചെയ്യും. ണിങ്ങളുടെ രാജ്യത്ത്‌ ഞാന്‍ സമാ 
ധാനം വരുത്തും. നിങ്ങള്‍ സമാധാനത്തില്‍ 
വസിക്കും. ആരും നിങ്ങളെ ഭയപ്പെടുത്താന്‍ 
വരില്ല. ദുഷ്ടതൃഗങ്ങളെ ഞാന്‍ നിങ്ങളുടെ രാജ്യ 
ത്തിന്‌ പുറത്താക്കും. നിങ്ങളുടെ രാജ്യത്തുകൂടി 
ശത്രുവിന്‍റെ സൈന്യം കടന്നുവരികയില്ല. 

"നിങ്ങള്‍ നിങ്ങളുടെ ശത്രുക്കളെ പിന്തുട 
ര്‍ന്നു പരാജയപ്പെടുത്തും. അവരെ നിങ്ങള്‍ 
നിങ്ങളുടെ വാളുകൊണ്ട്‌ കൊലപ്പെടുത്തും. 
നിങ്ങളില്‍ അഞ്ചുപേര്‍ നൂറുപേരെയും നൂറു 
പേര്‍ പതിനായിരംപേരെയും ഓടിക്കും. നിങ്ങ 
ളുടെ ശത്രുക്കളെ നിങ്ങള്‍ പരാജയപ്പെടുത്തു 
കയും നിങ്ങളുടെ വാളുകൊണ്ട്‌ വധിക്കുകയും 
ചെയ്യും. 

9“അനന്തരം ഞാന്‍ നിങ്ങളിലേക്കു തിരിയും. 
ഞാന്‍ നിങ്ങള്‍ക്ക്‌ അനേകം കുട്ടികളെ തരും. 
ഞാന്‍ എന്‍െറ കരാര്‍ പാലിക്കും. 19ഒരു വര്‍ഷ 
ക്കാലത്തിലേറെ ജീവിക്കാനാവശ്യമായ വിളവു 
നിങ്ങള്‍ക്കുണ്ടാകും. പുതിയ വിളവു നിങ്ങള്‍ 
കൊയ്യും. പക്ഷേ അപ്പോള്‍ പുതിയ വിളവു 
സംഭരിക്കാന്‍ ഇടമുണ്ടായാല്‍ പഴയ വിളവു 
നിങ്ങള്‍ക്കു പുറത്തെറിയേണ്ടി വരും! 1॥എനന്‍െറെ 
വിശുദ്ധകൂടാരം ഞാന്‍ നിങ്ങള്‍ക്കിടയില്‍ വയ്‌ 
ക്കുകയും ചെയ്യും. നിങ്ങളില്‍നിന്നു ഞാന്‍ 
തിരിയുകയില്ല! 12ഞാന്‍ നിങ്ങളോടൊത്തു നട 
ക്കുന്ന നിങ്ങളുടെ ദൈവമായിരിക്കുകയും 
ചെയ്യും. നിങ്ങള്‍ എന്‍റെ ജനതയുമായിരിക്കും. 
നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാ 
കുന്നു. നിങ്ങള്‍ ഈജിപ്തില്‍ അടിമകളായി 
രുന്നു. അടിമയായിരിക്കെ കടുത്ത ഭാരംകൊണ്ട്‌ 
നിങ്ങള്‍ വളഞ്ഞിരുന്നു. പക്ഷേ നിങ്ങളുടെ ചുമ 
ലിലെ തണ്ടുകള്‍ ഞാന്‍ ഒടിക്കുകയും നിങ്ങളെ 
ഞാന്‍ നിവര്‍ന്നു നടക്കുമാറാക്കുകയും ചെയ്തു! 























ദൈവത്തെ അനുസരിക്കാത്തതിന്‍െറ ശിക്ഷ 

14“നിങ്ങള്‍ എന്നെയും എന്‍െറ കല്വനക 
ളെയും അനുസരിക്കുന്നില്ലെങ്കില്‍ ഈ ദുരിത 
ങ്ങള്‍ നിങ്ങള്‍ക്കു സംഭവിക്കും. 3എനന്‍െറ നിയമ 
ങ്ങളും കല്പനകളും അനുസരിക്കാന്‍ കൂട്ടാക്കാ 
തിരുന്നാല്‍ നിങ്ങള്‍ എനെറെ കരാര്‍ ലംഘിക്കുക 
യായിരിക്കും. 16നിങ്ങള്‍ അങ്ങനെ ചെയ്താല്‍ 
ഞാന്‍ നിങ്ങള്‍ക്കു മഹാവിപത്തുകള്‍ വരുത്തും. 
രോഗങ്ങളും പനിയും ഞാന്‍ നിങ്ങള്‍ക്കു വരു 
ത്തും. അതു നിങ്ങളുടെ കണ്ണുകളെ നശിപ്പിക്കു 


ലേവ്യര്‍ 26:2-30 


ജനമാകും. ശത്രുക്കള്‍ നിങ്ങളുടെ വിളവു തിന്നു 
കയും ചെയ്യും! 17ഞാന്‍ നിങ്ങള്‍ക്കെതിരാകു 
മ്പോള്‍ ശത്രുക്കള്‍ നിങ്ങളെ കീഴടക്കും. ആ 
ശത്രുക്കള്‍ നിങ്ങളെ വെറുക്കുകയും നിങ്ങള്‍ 
ക്കുമേല്‍ അവര്‍ ഭരിക്കുകയും ചെയ്യും. ആരും 
പിന്തുടരാതിരിക്കുമ്പോള്‍പോലും നിങ്ങള്‍ 
ഓടിപ്പോകും. 

18“ഇതിനെല്ലാം ശേഷവും നിങ്ങള്‍ എന്നെ 
അനുസരിക്കാതിരുന്നാല്‍ ഞാന്‍ നിങ്ങളെ 
നിങ്ങളുടെ പാപങ്ങള്‍ക്ക്‌ ഏഴിരട്ടി ശിക്ഷിക്കും. 
19നിങ്ങളെ അഭിമാനിതരാക്കുന്ന മഹാനഗരങ്ങ 
ളെയും ഞാന്‍ നശിപ്പിക്കും. ആകാശം മഴ തരാതി 
രിക്കുകയും ഭൂമി വിളവുണ്ടാക്കാതിരിക്കുകയും 
ചെയ്യും.* 2ിനിങ്ങള്‍ കഠിനാദ്ധ്വാനം ചെയ്യുമെ 
ങ്കിലും അതു നിഷ്ഫലമായിത്തീരും. നിങ്ങ 
ളുടെ ഭൂമി ഒട്ടും വിളവു തരാതിരിക്കുകയും 
നിങ്ങളുടെ മരങ്ങള്‍ പഴങ്ങളുണ്ടാക്കാതിരിക്കു 
കയും ചെയ്യും. 

21“ഇനിയും നിങ്ങള്‍ എനിക്കെതിരെ തിരിയു 
കയും എന്നെ അനുസരിക്കാന്‍ കൂട്ടാക്കാതിരി 
ക്കുകയും ചെയ്യുകയാണെങ്കില്‍ ഏഴിരട്ടി കൂടി 
കടുത്ത ശിക്ഷ ഞാന്‍ നല്‍കും! പാപങ്ങള്‍ 
കൂടുന്തോറും ഞാന്‍ നിങ്ങള്‍ക്കു തരുന്ന ശിക്ഷ 
യുടെ കടുപ്പവുമേറും. 2ഞാന്‍ നിങ്ങള്‍ക്കെ 
തിരെ കാട്ടുമൃഗങ്ങളെ അയയ്ക്കും. അവ നിങ്ങ 
ളുടെ കുട്ടികളെ എടുത്തു കൊണ്ടുപോകും. 
അവ നിങ്ങളുടെ മൃഗങ്ങളെ നശിപ്പിക്കുകയും 
ചെയ്യും. നിങ്ങളുടെയാളുകളില്‍ അനേകം 
പേരെ അവ കൊല്ലും. ജനങ്ങള്‍ സഞ്ചരിക്കാന്‍ 
ഭയക്കുകയും നിങ്ങളുടെ വഴികള്‍ വിജനമാവു 
കയും ചെയ്യും. 

23“ഇതിനെല്ലാം ശേഷവും നിങ്ങള്‍ പാഠം പഠി 
ക്കുന്നില്ലെങ്കില്‍; എന്നിട്ടും നിങ്ങള്‍ എനിക്കെ 
തിരായി നില്‍ക്കുന്നുവെങ്കില്‍; 24അപ്പോള്‍ 
ഞാനും നിങ്ങള്‍ക്കെതിരാകും. ഞാ൯-അതെ, 
യഹോവയായ ഞാ൯- നിങ്ങളുടെ പാപങ്ങ 
ള്‍ക്ക്‌ ഏഴിരട്ടി ശിക്ഷ നല്‍കും. നിങ്ങള്‍ 
എന്‍റെ കരാര്‍ ലംഘിക്കുകയായിരിക്കും. 
അതിനു നിങ്ങളെ ഞാന്‍ ശിക്ഷിക്കുകയും 
ചെയ്യും. നിങ്ങള്‍ക്കെതിരെ ഞാന്‍ സേനകളെ 
അയയ്ക്കും. നിങ്ങള്‍ നിങ്ങളുടെ നഗരങ്ങളിലേ 
ക്ക്‌ സുരക്ഷാര്‍ത്ഥം ഓടിപ്പോകും. പക്ഷേ ഞാന്‍ 
നിങ്ങള്‍ക്കിടയില്‍ രോഗം പടര്‍ത്തും. നിങ്ങ 
ളുടെ ശത്രുക്കള്‍ നിങ്ങളെ തോല്ലിക്കുകയും 
ചെയ്യും. 2ആ നഗരത്തില്‍ അവശേഷിക്കുന്ന 
ധാന്യത്തിലൊരു പങ്കു ഞാന്‍ നിങ്ങള്‍ക്കു നല്‍ 
കും. പക്ഷേ വളരെ കുറച്ചു ഭക്ഷണം അവിടെ 
ഉണ്ടായിരിക്കും. അവരുടെ അപ്പം ഒരു അടുപ്പില്‍ 
പത്തു സ്ത്രീകള്‍ ചേര്‍ന്ന്‌ ഉണ്ടാക്കും. അവര്‍ 
ഓരോ അപ്പവും അളക്കും. നിങ്ങള്‍ അതു തിന്നു 
മെങ്കിലും നിങ്ങളുടെ വിശപ്പ്‌ അടങ്ങകയില്ല! 

27“എന്നിട്ടും നിങ്ങള്‍ എന്നെ ശ്രവിക്കാന്‍ മടി 
ച്ചാല്‍, ഇനിയും നിങ്ങള്‍ എനിക്കെതിരെ തിരി 
ഞ്ഞാല്‍, എന്‍റ കോപം ഞാന്‍ ശരിക്കും 
പ്രകടിപ്പിക്കും! ഞാന്‍൯-അത്തെ, യഹോവയായ 
ഞാന്‍- നിങ്ങളുടെ പാപത്തിന്‌ ഏഴിരട്ടി ശിക്ഷ 
നല്‍കും! നിങ്ങളുടെ പുത്രന്മാരുടെയും പുത്രി 
മാരുടെയും ശരീരം തിന്നത്തക്കവിധം നിങ്ങ 
ള്‍ക്കു വിശക്കും. നിങ്ങളുടെ ഉന്നതസ്ഥലങ്ങളും 
ധൂപയാഗപീഠങ്ങളും ഞാ൯ തകര്‍ക്കും. നിങ്ങ 
ളുടെ ശവങ്ങള്‍ ഞാന്‍ നിങ്ങളുണ്ടാക്കിയ വിഗ്ര 














കയും അങ്ങനെ നിങ്ങളുടെ ജീവിതം നശിക്കു 
കയും ചെയ്യും! വിത്തു നടുന്നത്‌ നിഷ്പ്രയോ 


ആകാശം ... 
പോലെയും 
എന്നര്‍ത്ഥം. 


ചെയ്യും “നിങ്ങളുടെ ആകാശം ഇരുമ്പ 
നിലം ഓടുപോലെയുമാകും” 


ലേവ്യര്‍ 26:31-27:10 


ഹങ്ങള്‍ക്കുമേല്‍ എറിയും. നിങ്ങള്‍ എന്നെ 
വളരെ വെറുപ്പിക്കും. 31നിങ്ങളുടെ നഗരങ്ങള്‍ 
ഞാന്‍ നശിപ്പിക്കും. നിങ്ങളുടെ വിശുദ്ധസ്ഥല 
ങ്ങള്‍ ഞാന്‍ ശൂന്യമാക്കും. നിങ്ങളുടെ വഴിപാട്‌ 
ഗന്ധിക്കുന്നതു ഞാന്‍ നിര്‍ത്തും. 32നിങ്ങളുടെ 
ദേശം ഞാന്‍ വിജനമാക്കും. അതു കണ്ട്‌ അവിടെ 
താമസിക്കാനെത്തുന്ന നിങ്ങളുടെ ശത്രുക്കള്‍ 
ഞെട്ടും. 33നിങ്ങളെ ഞാന്‍ ജനതകള്‍ക്കിടയില്‍ 
ചിതറിക്കും. ഞാനെന്‍റെ വാളെടുത്ത്‌ നിങ്ങളെ 
നശിപ്പിക്കും. നിങ്ങളുടെ നാട്‌ ശുന്യമാവുകയും 
നിങ്ങളുടെ നഗരങ്ങള്‍ നശിപ്പിക്കപ്പെടുകയും 
ചെയ്യും. 

34“നിങ്ങള്‍ നിങ്ങളുടെ ശത്രുവിന്‍െറ രാജ്യ 
ത്തേക്കു കൊണ്ടുപോകപ്പെടും. നിങ്ങളുടെ 
രാജ്യം ശൂന്യമാകും. അങ്ങനെ അവസാനം 
നിങ്ങളുടെ നാടിന്‌ വിശ്രമം കിട്ടും. നാട്‌ ആ 
വിശ്രമസമയം ആസ്വദിക്കുകയും ചെയ്യും. 
35എല്ലാ ഏഴുവര്‍ഷത്തിലും ഒരു വര്‍ഷം ഭൂമിക്കു 
വിശ്രമം വേണമെന്നാണ്‌ നിയമം പറയുന്നത്‌. 
നാട്‌ വിജനമാകുന്ന കാലത്തോളം, നിങ്ങള 
വിടെ വസിച്ചിരുന്നപ്പോള്‍ നല്‍കാത്ത വിശ്രമം 
ഭൂമിക്കു ലഭിക്കും. 3അവശേഷിച്ചിരിക്കുന്നവര്‍ 
ക്കാകട്ടെ ശത്രുക്കളുടെ ദേശത്ത്‌ തങ്ങളുടെ 
ധൈര്യം നഷ്ടമാവുകയും ചയും. അവര്‍ എല്ലാ 
റ്റിനേയും ഭയക്കും. അവര്‍ കാറ്റില്‍പ്പെട്ട ഇലയ 
നങ്ങുന്ന ശബ്ദം കേട്ടാല്‍പോലും ആരോ 
തങ്ങളെ പിന്തുടരുന്നുവെന്ന്‌ ഭയന്ന്‌ അവര്‍ ഓടി 
പ്പോകാനിടയാകും. ആരും പിന്തുടരാതിരിക്കു 
മ്പോള്‍ പോലും അവര്‍ വീഴും! 37ആരോ വാളു 
മായി പിന്തുടരുമ്പോലെ അവര്‍ ഓടും. ഓരോ 
രൂത്തരുടെയുംമേല്‍ ഓരോരുത്തര്‍ വീഴും- ആരും 
ഓടിക്കാത്തപ്പോള്‍ പോലും. 

“ശത്രുക്കളുടെ നേരെ എഴുന്നേറ്റു നില്‍ക്കാന്‍ 
പോലും നിങ്ങള്‍ കരുത്തരായിരിക്കില്ല. 38മറ്റു 
ജനതകള്‍ക്കിടയില്‍ നിങ്ങള്‍ നഷ്ടപ്പെടും. 
ശത്രുക്കളുടെ ദേശത്തു നിങ്ങള്‍ അപ്രത്യക്ഷ 
രാകും. 39അവശേഷിക്കുന്നവര്‍ ശത്രുക്കളുടെ 
രാജ്യത്ത്‌ അവരുടെ പാപങ്ങളാല്‍ ചീഞ്ഞു 
പോകും. അവരുടെ പൂര്‍വ്വികരുടെ പാപങ്ങ 
ളാലും അവര്‍ ചീഞ്ഞുപോകും. 

















എല്ലായ്‌പ്പോഴും പ്രത്യാശ 

4“പക്ഷേ ജനങ്ങള്‍ തങ്ങളുടെ പാപങ്ങള്‍ 
ഏറ്റു പറഞ്ഞേക്കാം. ചിലപ്പോളവര്‍ തങ്ങളുടെ 
പൂര്‍വ്വികരുടെ പാപങ്ങളും ഏറ്റുപറഞ്ഞേക്കാം. 
അവര്‍ എനിക്കെതിരെ തിരിഞ്ഞുവെന്നത്‌ 
അവര്‍ സമ്മതിക്കുകയും ചെയ്യാം. 4്ഞാനവര്‍ 
ക്കെതിരെ തിരിയുകയും അവരെ തങ്ങളുടെ 
ശത്രുക്കളുടെ നാട്ടിലേക്ക്‌ കൊണ്ടുവരികയും 
ചെയ്തുവെന്ന്‌ അവര്‍ സമ്മതിച്ചേക്കാം. അവര്‍ 
എന്നോട്‌ അപരിചിതരെപ്പോലെ പെരുമാറും. 
പക്ഷേ ചിലപ്പോളവര്‍ വിനയാന്വിതരായി 
തങ്ങളുടെ പാപത്തിന്‍െറ ശിക്ഷ ഏറ്റുവാങ്ങി 
യെന്നും വരാം. 4അവരങ്ങനെ ചെയ്താല്‍ 
യാക്കോബുമായി ഞാനുണ്ടാക്കിയ കരാര്‍ 
ഞാന്‍ അനുസ്മരിക്കും. യിസ്ഹാക്കുമായി 
ഞാനുണ്ടാക്കിയ കരാര്‍ ഞാന്‍ അനുസ്മരിക്കും. 
അബ്രഹാമുമായി ഞാനുണ്ടാക്കിയ കരാര്‍ 
ഞാനനുസ്മരിക്കും. ദേശത്തെ മുഴുവന്‍ ഞാന 
നുസ്മരിക്കും. 

“ദേശം ശൂന്യമാകും. ദേശം അതിന്‍െറ 
വിശ്രമകാലം ആസ്വദിക്കും. അവശേഷിക്കുന്ന 
വര്‍ അവരുടെ പാപത്തിനുള്ള ശിക്ഷ ഏറ്റുവാ 
ങ്ങും. എന്‍െറ നിയമങ്ങളെ വെറുത്തതു 




















130 


കൊണ്ടും എന്‍െറ ചട്ടങ്ങളെ അനുസരിക്കാത്ത 
തുകൊണ്ടുമാണ്‌ തങ്ങള്‍ ശിക്ഷിക്കപ്പെട്ടിരിക്കു 
ന്നതെന്ന്‌ അവര്‍ മനസ്സിലാക്കും. 4്യഥാര്‍ത്ഥ 
ത്തില്‍ അവര്‍ പാപം ചെയ്തു. പക്ഷേ സഹായ 
ത്തിനായി അവരെന്നെ സമീപിച്ചാല്‍ അവരി 
ല്‍നിന്നും തിരിയാന്‍ എനിക്കാവില്ല. അവര്‍ 
തങ്ങളുടെ ശത്രുക്കളുടെ രാജ്യത്താണെങ്കില്‍ 
പ്പോലും അവരെ ഞാന്‍ ശ്രവിക്കും. അവരെ 
ഞാന്‍ പൂര്‍ണ്ണമായും നശിപ്പിക്കുകയില്ല. അവരു 
മായുള്ള എന്‍റ കരാര്‍ ഞാന്‍ ലംഘിക്കുക 
യില്ല. കാരണം, അവരുടെ ദൈവമാകുന്ന 
യഹോവ ഞാനാകുന്നു! 4$അവരുടെ പൂര്‍വ്വിക 
രുമായി ഞാനുണ്ടാക്കിയ കരാര്‍ അവര്‍ക്കുവേ 
ണ്ടി ഞാന്‍ അനുസ്മരിക്കും. അവരുടെ പൂര്‍വ്വി 
കരെ ഈജിപ്തില്‍നിന്നും മോചിപ്പിച്ച എനി 
ക്ക്‌ അവരുടെ ദൈവമാകാന്‍ കഴിഞ്ഞു. മറ്റു 
രാജ്യങ്ങളും അതു കണ്ടു. യഹോവ ഞാനാ 
കുന്നു!” 

4യിസ്രായേല്‍ജനതയ്ക്കു യഹോവ നല്‍ 
കിയ നിയമങ്ങളും ചട്ടങ്ങളും ഉപദേശങ്ങളും 
അതൊക്കെയാണ്‌. യഹോവയ്ക്കും യിസന്ധ്രായേ 
ല്‍ജനതയ്ക്കുമിടയിലുള്ള കരാറാണ്‌ ഈ നിയ 
മങ്ങള്‍. യഹോവ ആ നിയമങ്ങള്‍ സീനായി 
പര്‍വ്വതത്തില്‍വച്ച്‌ മോശെയ്ക്കു നല്‍കുകയും 
മോശെ അവ ജനങ്ങള്‍ക്കു നല്‍കുകയും 
ചെയ്തു. 














വാഗ്ദാനങ്ങളാണു പ്രധാനം 


യഹോവ മോശെയോടു പറഞ്ഞു, 
മ“യിസ്രായേല്‍ജനതയോടു പറയുക: 
ഒരാള്‍ ഒരു വാഗ്ദാനം യഹോവയോടു 


ചെയ്തിരിക്കാം. ഒരു വ്യക്തിയെ യഹോവയ്ക്കു 
നല്‍കാമെന്ന വാഗ്ദാനം. അയാള്‍ പിന്നീട്‌ 
വിശിഷ്ടമായൊരു രീതിയില്‍ യഹോവയെ 
ശുശ്രൂഷിക്കണം. പുരോഹിതന്‍ ആ വൃക്തിക്ക്‌ 
ഒരു വില നിശ്ചയിക്കണം. അയാളെ യഹോ 
വയില്‍നിന്നും മടക്കിവാങ്ങണമെന്നാഗ്രഹിക്കു 
ന്നവര്‍ ആ വില നല്‍കണം. 3ഇരുപതിനും 
അറുപതിനും ഇടയ്ക്കു പ്രായമുള്ള ഒരാള്‍ക്ക്‌ 
ഓദ്യോഗിക അളവിന്‍പ്രകാരം അന്‍പതു ശേ 
ശക്കെല്‍ വെള്ളി ആണ്‌ വില. 4ഇരുപതിനും 
അറുപതിനും ഇടയ്ക്കു പ്രായമുള്ള ഒരു സ്ത്രീ 
യുടെ വിലയാകട്ടെ മുപ്പതു ശേക്കെലും. 
അഞ്ചു മുതല്‍ ഇരുപതു വയസ്സുവരെ പ്രായമു 
ള്ള ഒരാണിന്‌ ഇരുപതു ശേക്കെലായിരിക്കും 
വില. അതേ പ്രായമുള്ള ഒരു പെണ്ണിന്‌ പത്തു 
ശേക്കെലും വിലയായിരിക്കും. ഒരുമാസം മുതല്‍ 
അഞ്ചു വയസ്സുവരെ പ്രായമുള്ള ഒരാണ്‍ 
ശിശുൂവിന്‍െറ വില അഞ്ചു ശേക്കലാണ്‌. പെണ്‍ 
കുട്ടിക്ക്‌ മുന്നു ശേക്കെലും. 7അറുപതിനും അതി 
നു മുകളിലും പ്രായമുള്ള ഒരു പുരുഷന്‍ പതി 
നഞ്ചു ശേക്കെലാണു വില. സ്ത്രീക്ക്‌ പത്തു 
ശേക്കെലും. 

“ആ വില നല്‍കാന്‍ പ്രാപ്തിയില്ലാത്തവ 
നെ പുരോഹിതനന്‍െറ മുമ്പില്‍ കൊണ്ടുവരണം. 
അയാള്‍ക്കു എത്ര പണം താങ്ങാനാകുമെന്ന്‌ 
പുരോഹിതന്‍ നിശ്ചയിക്കണം. 

















യഹോവയ്ക്കുള്ള സമ്മാനങ്ങള്‍ 
9“യഹോവയ്ക്കുള്ള ബലിയായി ചില മൃഗ 
ങ്ങളെ നല്‍കാം. അത്തരം ഒരു മൃഗത്തെ ഒരുവന്‍ 
കൊണ്ടുവരുമ്പോള്‍ ആ മൃഗം വിശുദ്ധമായി 
ത്തീരും. 10ആ മൃഗത്തെ അയാള്‍ യഹോവയ്ക്കു 








131 


നേര്‍ച്ചയാക്കിയതിനാല്‍ അതിനു പകരം 
മറ്റൊരു മൃഗത്തെ വയ്ക്കാന്‍ പാടില്ല. മറ്റേതെങ്കി 
ലും സാധനം അതിനു പകരം വയ്ക്കാന്‍ ശ്രമി 
ക്കുകകൂടി ചെയ്യരുത്‌. ഒരു ചീത്തമൃഗത്തിന്‌ 
പകരം ഒരു നല്ല മൃഗത്തെപ്പോലും വയ്ക്കരുത്‌. 
ഒരു നല്ല മൃഗത്തിനു പകരം ഒരു ചീത്തമൃഗ 
ത്തെയും വയ്ക്കരുത്‌. മൃഗങ്ങളെ മാറ്റാന്‍ അയാള്‍ 
ശ്രമിക്കുകയാണെങ്കില്‍, രണ്ടു മൃഗങ്ങളും വിശു 
ദ്ധമായിത്തീരും. രണ്ടു മൃഗങ്ങളും യഹോവയു 
ടേതായിത്തീരും. 

11“ചിലയിനം മൃഗങ്ങളെ യഹോവയ്ക്കു വഴി 
പാടര്‍പ്പിക്കാന്‍ പാടില്ല. അത്തരം അശുദ്ധമൃഗ 
ങ്ങളിലൊന്നിനെ ആരെങ്കിലും ബലിക്കായി 
കൊണ്ടുവന്നാല്‍ അതിനെ പുരോഹിതന്‍റെ 
മുമ്പില്‍ കൊണ്ടുവരണം. 1പുരോഹിത൯ ആ 
മൃഗത്തിന്‍റെ വില നിശ്ചയിക്കണം. മൃഗ 
ത്തിനെറ നന്മതിന്മകളില്‍ അതു വലിയ വൃത്യാ 
സമൊന്നും ഉണ്ടാക്കില്ല. പുരോഹിതന്‍ ഒരു വില 
നിശ്ചയിച്ചാല്‍ അതായിരിക്കും ആ മൃഗ 
ത്തിന്‍റെ വില. 13മൃഗത്തെ മടക്കിവാങ്ങണമെ 
ന്നയാള്‍ക്കാഗ്രഹമുണ്ടെങ്കില്‍ വിലയുടെ 
അഞ്ചിലൊന്നു കൂടി അവന്‍ കൂട്ടണം. 











വീടിന്‍െറ മൂല്യം 

14“ഇനി ഒരുവന്‍ തന്‍െറ വീട്‌ യഹോവയ്ക്കു 
വിശുദ്ധാര്‍പ്പണം നടത്തിയാല്‍ പുരോഹിതന്‍ 
അതിന്‍െറ വില നിശ്ചയിക്കണം. വീട നല്ലതോ 
ചീത്തയോ എന്ന വ്യത്യാസമില്ല. പുരോഹി 
തന്‍ നിശ്ചയിക്കുന്നതായിരിക്കും ആ വീടിന്‍െറ 
വില. പക്ഷേ വീടു കൊടുത്തവന്‍ അതു 
മടക്കിവാങ്ങണമെന്നാഗ്രഹിച്ചാല്‍ വിലയുടെ 
അഞ്ചിലൊന്നു കൂടി അയാള്‍ നല്‍കണം. 
അപ്പോള്‍ ആ വീട്‌ അയാളുടേതായിത്തീരും. 


വസ്തുവിന്‍െറ മൂല്യം 

16“ഒരാള്‍ തന്‍െറ വസ്തുവിന്‍െറ ഒരു ഭാഗം 
യഹോവയ്ക്കു സമര്‍പ്പിച്ചാല്‍ അതിലെത്ര 
വിത്തു നടാം എന്നതിനെ ആശ്രയിച്ചായിരിക്കും 
അതിന്‍െറ വില. ഒരു ഹോമെര്‍* യവത്തിന്‌ 
അമ്പതു ശേക്കെല്‍ വെള്ളിയാണു വില. 17അ 
മ്പതാം വര്‍ഷത്തിലാണൊരാള്‍ തന്‍റ വയല്‍ 
നല്‍കുന്നതെങ്കില്‍ അതിന്‍െറ വില പുരോ 
ഹിത൯ നിശ്ചയിക്കുന്നതായിരിക്കും. $പക്ഷേ 
അമ്പതാം വര്‍ഷത്തിനു ശേഷമാണ്‌ അയാള്‍ 
വയല്‍ നല്‍കുന്നതെങ്കില്‍ അതിന്‍െറ യഥാ 
ര്‍ത്ഥ വില പുരോഹിതന്‍ കണക്കാക്കണം. അടു 
ത്ത അമ്പതാം വര്‍ഷം വരെ എത്ര വര്‍ഷങ്ങളു 
ണ്ടെന്ന്‌ അയാള്‍ എണ്ണണം. ആ സംഖ്യ കൊണ്ടു 
വേണം അയാള്‍ വില നിശ്ചയിക്കാന്‍. 9വയല്‍ 
നല്‍കിയവന്‍ അതു മടക്കിവാങ്ങാനാഗ്രഹി 
ച്ചാല്‍ യഥാര്‍ത്ഥ വിലയുടെ അഞ്ചിലൊന്നു 
കൂടി അയാള്‍ കൂടുതല്‍ കൊടുക്കണം. അപ്പോള്‍ 
ആ വയല്‍ വീണ്ടും അയാളുടേതായിത്തീരും. 
20അയാള്‍ ആ സ്ഥലം മടക്കിവാങ്ങുന്നില്ലെങ്കില്‍ 
അത്‌ എന്നെന്നേക്കും പുരോഹിതന്മാരുടേതാ 
യിരിക്കും. ആ സ്ഥലം മറ്റാര്‍ക്കെങ്കിലും വിറ്റാല്‍ 
ആദ്യത്തെ ഉടമയ്ക്ക്‌ അത്‌ തിരിച്ചു വാങ്ങിക്കാന്‍ 
കഴിയില്ല. 2അയാള്‍ ആ സ്ഥലം അമ്പതാം 
വര്‍ഷത്തില്‍ തിരിച്ചു വാങ്ങുന്നില്ലെങ്കില്‍ അതു 
യഹോവയ്ക്കു വിശുദ്ധമായി തുടരും. അതെക്കാ 
ലത്തേക്കും പുരോഹിതരുടേതാകും! പൂര്‍ണ്ണമാ 


























ഹോമെര്‍ ആറു ബുശേലോളം വരുന്ന ഒരു അളവ്‌. 


ലേവ്യര്‍ 27:11-34 


യും യഹോവയ്ക്കു നല്‍കിയ സ്ഥലം പോലെ 
യായിത്തീരും അത്‌. 

22“ഒരാള്‍ തന്‍െറ കുടുംബസ്വ്വത്തല്ലാത്തതും 
വാങ്ങിയതുമായ സ്ഥലം യഹോവയ്ക്കു സമര്‍ 
പ്പിക്കുമ്പോള്‍ 23പുരോഹിതന്‍൯ അമ്പതാം വര്‍ഷം 
വരെയുള്ള വര്‍ഷങ്ങള്‍ കൂട്ടണം. എന്നിട്ട്‌ ആ 
സ്ഥലത്തിന്‍െറ വില നിശ്ചയിക്കണം. അ 
പ്പോള്‍ ആ സ്ഥലം യഹോവയുടേതായിത്തീരും. 
24അമ്പതാം വര്‍ഷം ആ സ്ഥലം യഥാര്‍ത്ഥ ഉടമ 
യ്ക്ക്‌ തന്നെ തിരിച്ചുകിട്ടും. യഥാര്‍ത്ഥ ഉടമക 
ളായിരുന്ന കുടുംബത്തിലേക്ക്‌ ആ സ്ഥലം 
ചെന്നെത്തും. 

25*ആ വില നല്‍കുമ്പോള്‍ ഒദ്യോഗിക അള 
വുതന്നെ ഉപയോഗിക്കണം. ഒരു ശേക്കെല്‍ 
ഇരുപതു ഗേരാ എന്നായിരിക്കും തൂക്കം. 





മൃഗങ്ങളുടെ മൂല്യം 

2“ആടുകളെയും പശുക്കളെയും ജനങ്ങള്‍ 
യഹോവയ്ക്കു വിശേഷദാനമായി നല്‍കാം. 
പക്ഷേ ആദ്യം ജനിച്ച മൃഗമാണെങ്കില്‍ അത്‌ 
യഹോവയുടേതു തന്നെയാണ്‌. അതിനാല്‍ 
അവയെ ആര്‍ക്കും വിശേഷദാനമായി യഹോ 
വയ്ക്കു സമര്‍പ്പിക്കാനാവില്ല. 7ആദ്യജാതരായ 
മൃഗങ്ങളെ ജനങ്ങള്‍ യഹോവയ്ക്കു നല്‍കണം. 
പക്ഷേ ആദ്യജാതമൃഗം അശുദ്ധമൃഗമാണെങ്കില്‍ 
അയാള്‍ അതിനെ തിരികെ വാങ്ങണം. പുരോ 
ഹിതന്‍ നിശ്ചയിക്കുന്ന വിലയ്ക്കു പുറമെ 
അതിന്‍െറ അഞ്ചിലൊന്നു കൂടി അയാള്‍ നല്‍ 
കണം. അയാള്‍ ആ മൃഗത്തെ വാങ്ങിയില്ലെങ്കില്‍ 
പുരോഹിതന്‍ അതിനെ മറ്റാര്‍ക്കെങ്കിലും ആ 
വിലയ്ക്കു വില്‍ക്കണം. 





വിശേഷദാനങ്ങള്‍ 

28“ജനങ്ങള്‍ യഹോവയ്ക്കു സമര്‍പ്പിക്കുന്ന 
ഒരു വിശേഷദാനമുണ്ട്‌. അത്‌ യഹോവയ്ക്കു 
മാത്രമുള്ളതാണ്‌. അതു മടക്കിവാങ്ങാനോ വില്‍ 
ക്കാനോ പാടില്ല. ആ ദാനം യഹോവയ്ക്കുള്ള 
താണ്‌. മനുഷ്യര്‍, മൃഗങ്ങള്‍, കുടുംബസ്വത്തില്‍ 
നിന്നുള്ള വയലുകള്‍ എന്നിവയെല്ലാം അതില്‍ 
പ്പെടും. 2യഹോവയ്ക്കുള്ള ആ വിശേഷപ്പെട്ട 
ദാനം ഒരു മനുഷ്യനാണെങ്കില്‍ അയാളെ മടക്കി 
വാങ്ങാന്‍ പാടില്ല. അയാള്‍ വധിക്കപ്പെടണം. 

30“വിളവുകളുടെ പത്തിലൊന്ന്‌ യഹോവ 
യ്ക്കുള്ളതാണ്‌. വയലില്‍നിന്നുള്ള വിളവും 
മരങ്ങളില്‍നിന്നുള്ള പഴങ്ങളും പത്തിലൊന്നു 
വീതം യഹോവയ്ക്കു നല്‍കണം. 31അതിനാല്‍ 
തന്‍െറ അവകാശം മടക്കി വേണമെന്നുള്ളവ൯ 
അതിന്‍െറ വിലയുടെ അഞ്ചിലൊന്നു കൂടി 
കൂടുതല്‍ കൊടുത്ത്‌ അതു വാങ്ങണം. 

32“ഒരാളുടെ കാലിക്കൂട്ടത്തിലെ പത്തു മദൃഗങ്ങ 
ളിലൊന്നിനെവച്ച്‌ പുരോഹിതന്‍ എടുക്കണം. 
എല്ലാ പത്താമത്തെ മൃഗവും യഹോവയ്ക്കുള്ള 
താണ്‌. 33തെരഞ്ഞെടുക്കപ്പെട്ട മൃഗം നല്ലതോ 
ചീത്തയോ എന്ന്‌ ഉടമസ്ഥന്‍ വേവലാതിപ്പെ 
ടേണ്ട. അവ വച്ചുമാറരുത്‌. ഒരു മൃഗത്തെ മറ്റൊരു 
ദൃഗവുമായിവച്ചു മാറാന്‍ അയാള്‍ തീരുമാനി 
ച്ചാല്‍ രണ്ടു മൃഗങ്ങളും യഹോവയുടേതാകും. 
ആ മൃഗത്തെ മടക്കിവാങ്ങാനാവില്ല.” 

ദ4്യിസ്രായേലുകാര്‍ക്കുവേണ്ടി യഹോവ 
സീനായിമലയില്‍വച്ച്‌ മോശെയ്ക്കു നല്‍കിയ 
കല്ലനകളാണിവ. 














132 


സംഖ്യകള്‍ 


മോശെ യിസ്രായേല്‍ ജനതയുടെ 
കണക്കെടുക്കുന്നു 
സമ്മേളനക്കൂടാരത്തില്‍ വച്ച്‌ യഹോവ 


വന്‍ ജനതയെയും രണ്ടാം മാസത്തിന്‍െറ ഒന്നാം 
തീയതി വിളിച്ചുകൂട്ടി. അനന്തരം ജനങ്ങള്‍ അ 
വരുടെ കുടുംബവും ഗോത്രവുമനുസരിച്ച്‌ പേ 








മോശെയോടു സംസാരിച്ചു. സീനായി മരുഭൂ 
മിയില്‍ വച്ചായിരുന്നു അത്‌. യിസ്രായേല്‍ജനത 
ഈജിപ്തു വിട്ടതിന്റെ രണ്ടാം വര്‍ഷത്തിലെ 
രണ്ടാം മാസത്തിന്‍െറ ഒന്നാം തീയതിയാണത്‌. 
യഹോവ മോശെയോടു പറഞ്ഞു, 2“യിസ്രാ 
യേല്‍ജനതയുടെ മുഴുവന്‍ സമൂഹത്തിന്‍െറയും 
ജനസംഖ്യാ കണക്ക്‌ എടുക്കുക. എല്ലാ പുരുഷ 
ന്മാരെയും ഗോത്രം തിരിച്ചും പിതൃഭവനം തിരി 
ചും ഉള്ള ഓരോരുത്തരുടെയും പട്ടിക എടു 
ക്കുക. ഇരുപതും അതില്‍ കൂടുതലും പ്രായമുള്ള 
വരും യിസ്രായേലിന്‍റെ സേനയില്‍ ചേരാന്‍ 
കഴിയുന്നവരുമായ എല്ലാ യിസ്രായേലുകാരേ 
യും നീയും അഹരോനും എണ്ണണം. അവരെ 
ഗണങ്ങളായി പട്ടികയില്‍ ചേര്‍ക്കുക. ഓരോ 
ഗോത്രത്തില്‍നിന്നും ഒരാള്‍ വീതം നിങ്ങളെ 
സഹായിക്കും. അവന്‍ ആ ഗോത്രത്തിന്‍റെ തല 
വനായിരിക്കണം. നിങ്ങളോടൊപ്പം നിന്ന്‌ 
നിങ്ങളെ സഹായിക്കേണ്ടവരുടെ പേരുകള്‍ 
ഇതാണ്‌: 

രൂബേന്‍െറെ ഗോത്രത്തില്‍നിന്ന്‌ ശെദേയൂ 

രിന്‍െറ പുത്രന്‍ എലീസൂര്‍; 

6 ശിമെയോന്‍െറ ഗോത്രത്തില്‍നിന്ന്‌ സൂരീശ 
ദായിയുടെ പുത്രന്‍ ശെലൂമീയേല്‍; 

7 യെഹൂദയുടെ ഗോത്രത്തില്‍നിന്ന്‌ അമ്മീനാ 
ദാബിനന്‍െറെ പുത്രന്‍ നഹശോന്‍; 

8 യിസ്റ്റാഖാരിന്‍െറ ഗോത്രത്തില്‍നിന്ന്‌ സൂവാ 
രിന്‍െറ പുത്രന്‍ നെഥനയേല്‍; 

9 സെബൂലൂനന്‍െറെ ഗോത്രത്തില്‍നിന്ന്‌ 
ഹോലോനന്‍െറ പുത്രന്‍ എലീയാബ്‌; 

10 യോസേഫിന്‍റെ പിന്‍ഗാമികളില്‍, എഫ്ര 
യീമിന്‍െറ ഗോത്രത്തില്‍നിന്ന്‌ അമ്മീഹൂ 
ദിന്‍െറ പുത്രന്‍ എലീശാമാ; മനശ്ശെയുടെ 
ഗോത്രത്തില്‍നിന്ന്‌ പെദാസൂരിനന്‍െറ 
പുത്രന്‍ ഗമലീയേല്‍; 

11 ബെന്യാമീന്‍െറെ ഗോത്രത്തില്‍നിന്ന്‌ ഗിദെ 
യോനിയുടെ പുത്രന്‍ അബീദാന്‍; 

12 ദാന്‍െറ ഗോത്രത്തില്‍നിന്ന്‌ അമ്മീശദ്ദായി 
യുടെ പുത്രന്‍ അഹീയേസെര്‍; 

13 ആശേരിന്‍െറ ഗോത്രത്തില്‍നിന്ന്‌ ഒക്രാന്‍െറ 
പുത്രന്‍ പഗീയേല്‍; 

14 ഗാദിന്‍െറ ഗോത്രത്തില്‍നിന്ന്‌ ദെയൂവേ 

ലിന്‍െറ പുത്രന്‍ എലീയാസാഫ്‌; 

15 നഫ്താലിയുടെ ഗോത്രത്തില്‍നിന്ന്‌ 

ഏനാനെറ പുത്രന്‍ അഹീര.” 








16സമൂഹത്തില്‍നിന്ന്‌ ആ പുരുഷന്മാര്‍ എല്ലാ 
വരും തെരഞ്ഞെടുക്കപ്പെട്ടു. തങ്ങളുടെ പൂര്‍ 
വ്വികഗോത്രത്തിനന്‍െറ നേതാക്കളും യിന്ധ്രായേ 
ലിലെ സഹസ്രാധിപന്മാരുമായിരുന്നു അവര്‍. 
ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ മോശെ 
യും അഹരോനും കൂട്ടിക്കൊണ്ടു പോയി. 18മോ 
ശെയും അഹരോനും യിസ്രായേലിലെ മുഴു 








രെഴുതിച്ചു. ഇരുപതു വയസ്സിനും അതിനു 
മേലും പ്രായമുള്ള എല്ലാവരും തങ്ങളുടെ പേരെ 
ഴൂതിച്ചു. സീനായി മരുഭൂമിയിലായിരിക്കെ 
മോശെ യഹോവയുടെ കല്പനയനുസരിച്ച്‌ 
യിസ്രായേല്‍ജനതയുടെ കണക്കെടുത്തു. 

2യിസ്രായേലിനന്‍െറ മൂത്ത പുത്രനായിരുന്ന 
രൂബേന്‍െറ കുടുംബത്തെ അവര്‍ എണ്ണി. ഇപതു 
വയസ്സോ അതിനുമേലോ പ്രായമുള്ളവരും 
സൈനികസേവനത്തിനു പ്രാപ്തരുമായവ 
രുടെ പട്ടികയുണ്ടാക്കി. തങ്ങളുടെ കുടുംബവും 
ഗോത്രവുമനുസരിച്ചാണവര്‍ പേരു ചേര്‍ത്തത്‌. 
മ്രുബേന്‍െറ ഗോത്രത്തിലെ അംഗസംഖ്യ 
46,500. 

2ശിമെയോനന്‍െറ ഗോത്രത്തെ അവര്‍ എണ്ണി. 
ഇരുപതു വയസ്സും അതിനുമേലും പ്രായമുള്ള 
വരും സൈനികസേവനത്തിനു പ്രാപ്തരുമാ 
യവരുടെ പേര്‍ അവര്‍ ചേര്‍ത്തു. കുടുംബവും 
ഗോത്രവും തിരിച്ചാണ്‌ പട്ടികയുണ്ടാക്കിയത്‌. 
മശിമെയോന്‍െറ ഗോത്രത്തില്‍പ്പെട്ടവരുടെ 
ആകെ എണ്ണം 59,300 ആയിരുന്നു. 

24ഗാദിന്‍െറ ഗോത്രത്തില്‍പ്പെട്ടവരുടെ കണ 
ക്കെടുത്തു. ഇരുപതും അതിനുമേലും വയസ്സുള്ള 
വരും സൈന്യത്തില്‍ ചേരാന്‍ കഴിയുന്നവരു 
മായവരുടെ പേരു ചേര്‍ത്തു പട്ടികയുണ്ടാക്കി. 
കുടുംബവും ഗോത്രവുമനുസരിച്ചാണ്‌ പട്ടിക 
യുണ്ടാക്കിയത്‌. 2്ഗാദിന്‍െറ ഗോത്രത്തില്‍ 45,650 
പേരെന്നാണു കണക്കാക്കിയത്‌. 

2 യെഹൂദയുടെ ഗോത്രത്തെ അവര്‍ എണ്ണി. 
ഇരുപതും അതില്‍ക്കൂടുതലും പ്രായമുള്ള, സൈ 
നയത്തില്‍ ചേരാന്‍ പ്രാപ്തരായവരെ കുടും 
ബവും ഗോത്രവും തിരിച്ച്‌ അവര്‍ എണ്ണി. 
2അപ്പോള്‍ ആകെ യെഹൂദയുടെ ഗോത്രത്തില്‍ 
74,600 പേര്‍ ഉണ്ടെന്നു കണ്ടു. 

8യിസ്റ്റാഖാരിന്‍െറ ഗോത്രത്തില്‍പ്പെട്ടവരെ 
അവര്‍ എണ്ണി. ഇരുപതില്‍ കുറയാത്ത പ്രായമു 
ളളവരും സൈന്യത്തില്‍ ചേരാന്‍ കഴിവുള്ളവ 
രുമായവരുടെ പേരുകള്‍ ചേര്‍ത്തു പട്ടികയു 
ണ്ടാക്കി. കുടുംബവും ഗോത്രവും തിരിച്ചുള്ള 
പട്ടിക പ്രകാരം 23യിസ്സാഖാരിന്‍െറെ ഗോത്ര 
ത്തില്‍ 54,400 പേര്‍. 

34സെബൂലൂന്‍െറ ഗോത്രത്തെ അവര്‍ എണ്ണി. 
ഇരുപതു വയസ്സില്‍ കുറയാത്തവരും സൈന്യ 
ത്തില്‍ ചേരാന്‍ കഴിയുന്നവരുമായവരുടെ പേര്‍ 
കുടുംബവും ഗോത്രവും തിരിച്ചുള്ള പട്ടികയില്‍ 
ചേര്‍ത്തു. 31അപ്പോള്‍ സെബൂലൂന്‍െറ ഗോത്ര 
ത്തില്‍പ്പെട്ടവരുടെ എണ്ണം 57,400 ആണെന്നു 
കണ്ടു. 

യോസേഫിന്‍റെ പുത്രനായ എഫ്രയീ 
മിന്‍റെ ഗോത്രത്തില്‍പ്പെട്ടവരുടെ എണ്ണമെ 
ടുത്തു. ഇരുപതും അതിലധികവും പ്രായമുള്ള 
വരും സൈന്യത്തില്‍ ചേരാന്‍ കഴിയുന്നവരുമാ 
യവരുടെ പട്ടികയുണ്ടാക്കി. കുടുംബവും ഗോത്ര 

















133 


വും തിരിച്ചാണവരുടെ പേരു ചേര്‍ത്തത്‌. 
33എഫ്രയീമിന്‍െറ ഗോത്രത്തിലെ ആകെ എണ്ണം 
40,500 ആണ്‌. 
4യോസ്േഫിന്‍െറ പുത്രനായിരുന്ന മനശ്ശെ 
യുടെ ഗോത്രത്തില്‍ പെട്ടവരുടെ കണക്ക്‌ അവര്‍ 
എടുത്തു. ഇരുപതു വയസ്സും അതിലധികവും 
പ്രായമുള്ളവരും സൈന്യത്തില്‍ ചേരാനാവു 
ന്നവരുമായവരുടെ പട്ടിക അവരുണ്ടാക്കി. കുടും 
ബവും ഗോത്രവും തിരിച്ചുള്ള പട്ടിക. 3ടമന 
ശ്ശേയുടെ ഗോത്രത്തിലുള്ളവരുടെ ആകെ 
എണ്ണം 32,200 ആയിരുന്നു. 
3%ബെന്യാമീന്‍െറ ഗോത്രത്തില്‍പ്പെട്ടവരുടെ 
എണ്ണം അവരെടുത്തു. ഇരുപതു വയസ്സും 
അതിനു മുകളില്‍ പ്രായമുള്ളവരും പട്ടാളത്തില്‍ 
ചേരാന്‍ കഴിയുന്നവരുമായവരുടെ പേരുകള്‍ 
കുടുംബവും ഗോത്രവും തിരിച്ചു പട്ടികയില്‍ 
ചേര്‍ത്തു. 37ബെന്യാമീന്‍ഗോത്രത്തിലുള്ളവ 
രുടെ ആകെ എണ്ണം 35,400 ആയിരുന്നു. 
ട്ദാന്‍െറ ഗോത്രത്തില്‍പ്പെട്ടവരെ അവര്‍ 
എണ്ണി. ഇരുപതും അതിനുമേലും പ്രായമുള്ള 
വരും സൈന്യത്തില്‍ ചേരാന്‍ കഴിയുന്നവരു 
മായവരെ കുടുംബവും ഗോത്രവും തിരിച്ചു 
പട്ടികയായി പേര്‍ ചേര്‍ത്തു. 3ദാന്‍െറ ഗോത്ര 
ത്തില്‍ എണ്ണപ്പെട്ടവര്‍ 62,700 ആയിരുന്നു. 
4ആശേരിന്‍െറെ ഗോത്രത്തില്‍പ്പെട്ടവരെ 
അവര്‍ എണ്ണി. ഇരുപതു വയസ്സും അതിലധി 
കവും പ്രായമുള്ളവരും സൈന്യസേവന 
പ്രാപ്തരുമായവരെ കുടുംബവും ഗോത്രവും 
തിരിച്ചു പട്ടികയായി പേര്‍ ചേര്‍ത്തു. 4അ 
പ്പോള്‍ ആശ്ശേരിന്‍െറെ ഗോത്രത്തില്‍ ആകെ 
41,500 പേരുണ്ടായിരുന്നു എന്നു കണ്ടു. 
4നഫ്താലിയുടെ ഗോത്രത്തില്‍പ്പെട്ടവരെ 
അവര്‍ എണ്ണി. ഇരുപതും അതിലധികവും വയ 
സുള്ളവരും സൈന്യത്തില്‍ ചേരാന്‍ കഴിയുന്ന 
വരുമായവരുടെ പേരുകള്‍ കുടുംബവും ഗോത്ര 
വും തിരിച്ചു ചേര്‍ത്ത്‌ പട്ടികയുണ്ടാക്കി. 
43നഫ്താലിയുടെ ഗോത്രത്തില്‍ ആകെ 53,400 
പേരുണ്ടായിരുന്നു. 4്മോശെയും അഹരോനും 
പന്ത്രണ്ട്‌ യിസ്രായേല്‍ വംശക്കാരുടെ മൂ 
ന്മാരും ചേര്‍ന്നാണ്‌ ഈ ജനങ്ങളെ എണ്ണിയത്‌. 
ഓരോ ഗോത്രത്തില്‍നിന്നും ഒരു നേതാവ്‌ വീത 
മുണ്ടായിരുന്നു. ഇരുപതു വയസ്സോ അതിലധി 
കമോ പ്രായമുള്ളവരും സൈന്യത്തില്‍ ചേരാന്‍ 
കഴിയുന്നവരുമായവരുടെ പേരാണവര്‍ ചേര്‍ 
ത്തത്‌. ഓരോരുത്തരേയും തങ്ങളുടെ കുടുംബം 
തിരിച്ചാണ്‌ ചേര്‍ത്തത്‌. 4ആകെ എണ്ണം 603,550 
ആയിരുന്നു. ലേവിയുടെ ഗോത്രത്തില്‍പ്പെ 
ടുവരെ യിസ്രായേലിലെ മറ്റു ജനതയോടൊപ്പം 
എണ്ണിയിരുന്നില്ല. “യഹോവ മോശെയോടു 
പറഞ്ഞു: “ലേവിയുടെ ഗോത്രത്തില്‍പ്പെട്ട 
വരെ എണ്ണുകയോ യിസ്രായേലിലെ മറ്റു ജന 
തയില്‍ അവരെ ഉള്‍പ്പെടുത്തുകയോ ചെയ്യരുത്‌. 
ടികരാറിന്‍െറ വിശുദ്ധകൂടാരത്തിന്‍െറ ഉത്തര 
വാദിത്വം അവര്‍ക്കാണെന്ന്‌ ലേവ്യരോടു പറ 
യുക. കൂടാരത്തെയും അതിലുള്ള സാധനങ്ങ 
ളെയും അവര്‍ വേണം പരിപാലിക്കാന്‍. 
വിശുദ്ധകൂടാരവും അതിലുള്ള സാധനങ്ങളും 
അവര്‍ ചുമക്കണം. തങ്ങളുടെ പാളയം അതിനു 
ചുറ്റിലുമുണ്ടാക്കി അവര്‍ അതു കാക്കണം. 
ട1വി ശുദ്ധകൂടാരം സഞ്ചരിക്കുമ്പോഴൊക്കെ 
ലേവിയുടെ ജനത അത്‌ ചുമക്കണം. വിശുദ്ധ 
കൂടാരം ന ലേവ്യര്‍ 
അത്‌ സ്ഥാപിക്കണം. ലേവിയുടെ കുടുംബത്തി 
ല്‍പ്പെടാത്ത ആരെങ്കിലും വിശുദ്ധകൂടാരത്തി 




































































സംഖ്യകള്‍ 1:33-2:16 


നോടു സമീപിക്കാന്‍ ഒരുമ്പെട്ടാല്‍ അവന്‍ വധി 
ക്കപ്പെടണം. ട2യിസ്രായേല്‍ജനത വൃത്യസ്ത 
വിഭാഗങ്ങളിലായി പാളയമടിക്കണം. തങ്ങ 
ളുടെ കുടുംബപതാകയ്ക്കടുത്തു വേണം ഓരോ 
രുത്തരും തങ്ങാന്‍. ട്പക്ഷേ ലേവിയുടെ ഗോത്ര 
ക്കാര്‍ വിശുദ്ധകൂടാരത്തിനു ചുറ്റും പാളയമടി 
ക്കണം. ലേവിയുടെ ആള്‍ക്കാര്‍ കരാറിന്‍െറ 
വിശുദ്ധകൂടാരത്തിനു ചുറ്റും കാവല്‍ നില്‍ക്ക 
ണം. യിസ്രായേല്‍ജനതയ്ക്ക്‌ ഒരു കുഴപ്പവുമു 
ണ്ടാകാത്ത വിധത്തില്‍ വേണം അവര്‍ വിശുദ്ധ 
കൂടാരത്തെ സംരക്ഷിക്കുവാന്‍.” 

54അതിനാല്‍ യിസ്രായേല്‍ജനത യഹോവ 
മോശെയോടു കല്ലിച്ചതു പോലെയെല്ലാം ചെ 


Yu 


യ്തു. 








പാളയകരാര്‍ 

യഹോവ മോശെയോടും അഹരോനോടും 

പറഞ്ഞു: 2“യിസ്രായേല്‍ജനത സമ്മേളന 
ക്കൂടാരത്തിന്‍െറ ചൂറ്റിലൂമായി തങ്ങളുടെ പാള 
യം ഒരുക്കണം. ഓരോ വിഭാഗത്തിനും തങ്ങളുടേ 
തായ കൊടിയുണ്ടായിരിക്കുകയും ഓരോ 
വ്യക്തിയും തന്‍െറ സംഘത്തിന്‍െറ കൊടിയ്ക്ക 
ടുത്തു താമസിക്കുകയും വേണം.” 

“യെഹൂദയുടെ പാളയത്തിന്‍െറ കൊടി, 
സൂര്യനുദിക്കുന്ന കിഴക്കു വശത്തായിരിക്കണം. 
യെഹൂദയുടെ ജനത ആ കൊടിക്കു സമീപം 
വസിക്കണം. അമ്മീനാദാബിനന്‍െറ പുത്രനായ 
നഹശോനാണു അവരുടെ നേതാവ്‌. അവ 
ന്‍െറ സംഘത്തില്‍ 74,600 പേരുണ്ട്‌. 

ട്“യെഹൂദാഗോത്രത്തിനു തൊട്ടടുത്തായി 
യിസ്റ്റാഖാരിന്‍െറ ഗോത്രക്കാര്‍ പാളയമടിക്ക 
ണം. സൂവാരിന്‍െറ പുത്രനായ നെഥനയേലാ 
ണ്‌ അവരുടെ നേതാവ്‌. അവന്‍െറ സംഘ 
ത്തില്‍ 54,400 പേരുണ്ട്‌. 

“സെബൂലൂന്‍െറ ഗോത്രക്കാര്‍ യെഹൂദയുടെ 
ഗോത്രക്കാര്‍ക്ക്‌ അടുത്തായി വസിക്കണം. 
ഹേലോനന്‍െറ പുത്രനായ എലീയാബായിരി 
ക്കും അവരുടെ നേതാവ്‌. &അവനന്‍െറ സംഘ 
ത്തില്‍ 57,400 പേരുണ്ട്‌. 

“യെഹൂദയുടെ പാളയത്തിലെ ആകെ ജന 
ങ്ങള്‍ 1,86,400 പേരാണ്‌. അവരെല്ലാം തങ്ങളുടെ 
ഗോത്രങ്ങളുടെയടിസ്ഥാനത്തില്‍ വിഭജിക്കഒ 
ട്ടിരിക്കുന്നു. ജനങ്ങള്‍ ഒരിടത്തുനിന്നും മറ്റൊരിട 
ത്തേക്കു സഞ്ചരിക്കുമ്പോള്‍ ആദ്യം യാത്ര തുട 
ങ്ങുന്നത്‌ യെഹൂദയായിരിക്കും. 

10“രൂബേന്‍്റ പാളയം വിശുദ്ധകൂടാരത്തി 
ന്‍െറ തെക്കുവശത്തായിരിക്കണം. ഓരോ സംഘ 
വും ആ കൊടിയ്ക്കടുത്തു പാളയമടിക്കും. 
രൂബേന്റെ ജനതയുടെ നേതാവ്‌, ശെദേയൂ 
രിന്റെ പുത്രനായ എലീസൂര്‍ ആണ്‌. 1ആ 
സംഘത്തില്‍ 46,500 പേരുണ്ടായിരിക്കും. 

12രൂബേന്‍െറെ ഗോത്രത്തിന്‍റെ പാളയത്തിനു 
തൊട്ടടുത്തായിരിക്കും ശിമെയോനന്‍െറ ഗോത്ര 
ത്തിന്‍റെ പാളയം. സൂരീശദ്ദായിയുടെ പുത്ര 
നായ ശെലൂമീയേല്‍ ആണ്‌ അവരുടെ നേതാ 
വ്‌. 13ആ സംഘത്തില്‍ 59,300 പേരുണ്ട്‌. 

14“ഗാദിന്‍െറെ ഗോത്രക്കാരും രൂബേന്റെ ജനത 
യുടെ പാളയത്തി൯ന്‍െറെ തൊടുടുത്തായിരി 
ക്കണം. രെയൂവേലിന്‍െറ പുത്രനായ എലീയാ 
സാഫാണ്‌ അവരുടെ നേതാവ്‌. 15ആ സംഘ 
ത്തില്‍ 45,650 പേരുണ്ട്‌. 

1“രൂബേന്‍െറ പാളയത്തിലെ എല്ലാ സംഘ 
ങ്ങളിലും കൂടെയായി 1,51,450 പേരുണ്ട്‌. ജന 

















സംഖ്യകള്‍ 2:17-3:13 


ങ്ങള്‍ ഒരിടത്തുനിന്നും മറ്റൊരിടത്തേക്കു നീങ്ങു 
മ്പോള്‍ രണ്ടാമതു നീങ്ങേണ്ടത്‌ രൂബേനന്‍െറ പാള 
യമാണ്‌. 

17“ജനങ്ങള്‍ നീങ്ങിത്തുടങ്ങുമ്പോള്‍ ലേവി 
യുടെ പാളയം തൊട്ടടുത്തതായി നീങ്ങണം. 
സമ്മേളനക്കൂടാരം മറ്റു പാളയങ്ങള്‍ക്കിടയില്‍ 
അവരോടൊത്തായിരിക്കണം. നീങ്ങുന്ന അതേ 
ക്രമത്തിലായിരിക്കണം ജനങ്ങള്‍ തങ്ങളുടെ 
പാളയം ഒരുക്കേണ്ടത്‌. ഓരോരുത്തരും തങ്ങളുടെ 
കുടുംബപതാകയോടൊത്തുണ്ടാകണം. 

18“എഫ്രയീമിന്‍െറെ പാളയത്തിനന്‍െറ പതാക 
പടിഞ്ഞാറു വശത്തായിരിക്കണം. എഫ്രയീമി 
നെറ ഗോത്രം അവിടെ പാളയമടിക്കണം. അമ്മീ 
ഹൂദിന്‍െറ പുത്രനായ എലീശാമാ ആണ്‌ അവ 
രുടെ നേതാവ്‌. 1ആ സംഘത്തില്‍ 40,500 
പേരുണ്ട്‌. 

20“എഫ്രയീമിന്‍െറ കുടുംബത്തിനു തൊട്ടടു 
ത്തായി മനശ്ശെയുടെ ഗോത്രം പാളയമടി 
ക്കണം. പെദാസൂരിന്റെ പുത്രനായ ഗമലീ 
യേല്‍ ആണ്‌ മനശ്ശെയുടെ ഗോത്രത്തിന്‍റെ 
നേതാവ്‌. 21ആ സംഘത്തില്‍ 32,200 പേരുണ്ട്‌. 

22*എഫ്രയീമിന്‍െറ കുടുംബത്തിനു തൊട്ടടു 
ത്തായി ബെന്യാമീന്‍െറ ഗോത്രം പാളയമടിക്ക 
ണം. ഗിദെയോനിയുടെ പുത്രനായ അബീദാ൯ 
ആണ്‌ ബെന്യാമീന്‍െറ ജനതയുടെ നേതാവ്‌. 
23ഈ സംഘത്തില്‍ 35,400 പേരുണ്ട്‌. 

24“എഫ്രയീമിനന്‍െറെ പാളയത്തില്‍ ആകെ 
108,100 പേരുണ്ട്‌. ജനങ്ങള്‍ ഒരിടത്തുനിന്നും 
മറ്റൊരിടത്തേക്കു നീങ്ങുമ്പോള്‍ മൂന്നാമതായി 
നീങ്ങേണ്ടത്‌ ഈ കുടുംബമാണ്‌. 

25“ദാന്‍െറ പാളയത്തിനന്‍െറെ പതാക വടക്കു 
വശത്തായിരിക്കണം. ദാന്റെ ഗോത്രത്തില്‍പ്പെ 
ടുവര്‍ അവിടെ പാളയമടിക്കണം. അമ്മീശദ്ദാ 
യിയുടെ പുത്രനായ അഹീയേസെര്‍ ആണ്‌ 
അവരുടെ നേതാവ്‌. 2ആ സംഘത്തില്‍ 62,700 
പേരുണ്ട്‌. 





27*ആശേരിന്‍െറ ഗോത്രക്കാര്‍ ദാന്‍െറ ഗോത്ര 
ത്തെത്തുടര്‍ന്ന്‌ പാളയമടിക്കണം. ഒക്രാന്‍െറ 
പുത്രന്‍ പഗീയേല്‍ ആയിരിക്കണം അവരുടെ 
നായകന്‍. 2&ആ സംഘത്തില്‍ 41,500 പേരുണ്ട്‌. 

29“ദാന്‍െറ ഗോത്രത്തെ തുടര്‍ന്ന്‌ നഫ്താലി 
യുടെ ഗോത്രവും പാളയമടിക്കണം. ഏനാനന്‍െറ 
പുത്രനായ അഹീരയായിരിക്കണം അവരുടെ 
നായകന്‍. 30ആ സംഘത്തില്‍ 53,400 പേരുണ്ട്‌. 

31“ദാന്‍െറ പാളയത്തില്‍ 1,57,600 പേരുണ്ട്‌. 
ജനങ്ങള്‍ സ്ഥലങ്ങള്‍ മാറിമാറി നീങ്ങുമ്പോള്‍ 
അവസാനമായി നീങ്ങേണ്ടവര്‍ അവരാണ്‌. 
ഓരോ വ്യക്തിയും അവനവനന്‍െറ കൂടുംബപ 
താകയുടെ കീഴിലായിരിക്കണം.” 

32അങ്ങനെ യിസ്രായേല്‍ജനത ഇവരാകുന്നു. 
അവര്‍ കുടുംബം തിരിച്ച്‌ എണ്ണപ്പെട്ടു. പാള 
യങ്ങളിലുള്ള യിസ്രായേലുകാരെ സംഘം 
തിരിച്ച്‌ എണ്ണിയപ്പോള്‍ 6,03,550 എന്നാണു 
കണ്ടത്‌. യഹോവയുടെ ആജ്ഞയനുസരിച്ച്‌ 
മോശെ ലേവ്യരെ മറ്റ്‌ യിസ്രായേല്‍ജനതയോടു 
ചേര്‍ത്ത്‌ എണ്ണിയില്ല. 

34അങ്ങനെ യഹോവ മോശെയോടു കല്ലിച്ച 
തനുസരിച്ചുള്ള എല്ലാക്കാര്യങ്ങളും യിസ്ധ്രാ 
യേല്‍ജനത ചെയ്തു. ഓരോ സംഘവും അതാ 
തിന്‍െറ കൊടിക്കീഴില്‍ പാളയമടിച്ചു. പുറപ്പെ 
ട്ടുപ്പോള്‍ എല്ലാവരും അവരവരുടെ ഗോത്ര 
കുടുംബങ്ങളോടൊല്പം പിതൃഭവനമനുസരിച്ച്‌ 
നീങ്ങുകയും ചെയ്തു. 





134 


പുരോഹിതനായ അഹരോന്‍െറ കുടുംബം 

സീനായിമലയില്‍വച്ച്‌ യഹോവ മോശെ 

യോടു സംസാരിച്ചപ്പോഴത്തെ മോശെയു 
ടെയും അഹരോനന്‍െറയും കുടുംബചരിത്രം 
ഇതാകുന്നു. 

2അഹരോനു നാലു പുത്രന്മാര്‍. നാദാബാ 
യിരുന്നു ആദ്യജാതന്‍. പിന്നെ അബീഹു, 
എലെയാസാര്‍, ഈഥാമാര്‍ എന്നിവര്‍. 3അവര്‍ 
നിയുക്തപുരോഹിതന്മാരായിരുന്നു. 
പുരോഹിതന്മാരെന്ന നിലയില്‍ യഹോ 
വയ്ക്കു വിശിഷ്ടശുശ്രൂഷ നല്‍കാന്‍ തെര 
ഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു അവര്‍. എന്നാല്‍ 
യഹോവയെ ശുശ്രൂഷിക്കവേ പാപം ചെയ്ത 
തിനാല്‍ നാദാബും അബീഹൂവും കൊല്ലപ്പെട്ടു. 
ഒരു വഴിപാട അര്‍പ്പിക്കവേ യഹോവ വിലക്കി 
യിരുന്ന അഗ്നി അവര്‍ ഉപയോഗിച്ചു. അതി 
നാല്‍ നാദാബും അബീഹൂവും സീനായി മരു 
ഭൂമിയില്‍വച്ച്‌ മരിച്ചു. അവര്‍ക്കു പൂത്രന്മാ 
രുണ്ടായിരുന്നില്ല. അതിനാല്‍ എലെയാസാറും 
ഈഥാമാറും അവരുടെ സ്ഥാനം ഏറ്റെടുത്ത്‌ 
യഹോവയെ ശുശ്രൂഷിച്ചു. അവരുടെ പിതാ 
വായ അഹരോന്‍ അപ്പോഴും ജീവിച്ചിരിപ്പു 
ണ്ടായിരുന്നു. 








ലേവ്യര്‍-പുരോഹിതരുടെ സഹായികള്‍ 

യഹോവ മോശെയോടു പറഞ്ഞു, “ലേവി 
യുടെ ഗോത്രത്തില്‍പ്പെട്ട എല്ലാവരെയും കൊ 
ണ്ടുവരിക. അവരെ പുരോഹിതനായ അഹ 
രോന്‍െറ അടുത്തേക്കു കൊണ്ടുവരിക. അവര്‍ 
അഹരോന്‍റെ സഹായികളായിരിക്കണം. 
സതമ്മേളനക്കൂടാരത്തില്‍ ശുശ്രൂഷ നടത്തു 
മ്പോള്‍ ലേവ്യര്‍ അഹരോനെ സഹായിക്കണം. 
ലേവ്യര്‍ യിസന്ധരായേലുകാരെയും സഹായി 
ക്കണം. അവര്‍ വിശുദ്ധകൂടാരത്തിങ്കല്‍ ആരാധ 
നയ്ക്കു വരുമ്പോഴാണത്‌. &സമ്മേളനക്കൂടാര 
ത്തിലുള്ള എല്ലാം ലേവ്യര്‍ സൂക്ഷിയ്ക്കണം. 
യിസ്രായേല്‍ജനതയുടെ ശുശ്രൂഷയുടെ ചുമ 
തലക്കാരായിരിക്കുകയും വേണം അവര്‍. അ 
ങ്ങനെ ചെയ്യുന്നതായിരിക്കും വിശുദ്ധകൂടാര 
ത്തില്‍ അവര്‍ നടത്തുന്ന ആരാധന. 

“ലേവ്യരെ അഹരോനെയും അവന്‍െറ പുത്ര 
ന്മാരെയും ഏല്പിക്കുക. അഹരോനെയും അവ 
ന്‍െറ പുത്രന്മാരെയും സഹായിക്കാന്‍ യിസ്ധ്രാ 
യേലുകാരില്‍നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവ 
രാണു ലേവ്യര്‍. 

10“അഹരോനെയും പുത്രന്മാരെയും പുരോ 
ഹിതന്മാരായി നിയമിക്കുക. അവര്‍ പുരോഹി 
തന്മാരെന്ന നിലയില്‍ തങ്ങളുടെ കടമ നിര്‍വ്വ 
ഹിക്കണം. വിശുദ്ധവസ്തുക്കളുടെ അടുത്തേക്കു 
വരുവാന്‍ ശ്രമിക്കുന്ന, പുരോഹിത ജോലിക്കു 
തെരഞ്ഞെടുക്കപ്പെടാത്ത, മറ്റേതോരാളും വധി 
ക്കപ്പെടണം.” 

യഹോവ മോശെയോടു പറഞ്ഞു, 12“യി। 
സ്രായേല്‍കുടുംബങ്ങളില്‍ ജനിക്കുന്ന എല്ലാ 
ആദ്യജാതന്മാരെയും നിങ്ങള്‍ എനിക്കു തരണ 
മെന്ന്‌ ഞാന്‍ പറഞ്ഞിട്ടുണ്ട- എന്നാല്‍ ഇപ്പോള്‍ 
എന്നെ ശുശ്രൂഷിക്കാന്‍ ഞാൻ ലേവ്യരെ തെര 
ഞ്ഞെടുക്കുന്നു. അവര്‍ എന്റേതാണ്‌. അതി 
നാല്‍ മറ്റ്‌ യിസ്രായേലുകാര്‍ തങ്ങളുടെ ആദ്യജാ 
തന്മാരെ എനിക്കു തരേണ്ടതില്ല. 

13“നിങ്ങള്‍ ഈജിപ്തിലായിരുന്നപ്പോള്‍ 
ഈജിപ്തുകാരുടെ എല്ലാ ആദ്യജാതന്മാരെയും 
ഞാന്‍ വധിച്ചു. ആ സമയത്ത്‌ യിസ്രായേലുകാ 
രുടെ എല്ലാ ആദ്യജാതന്മാരെയും ഞാന്‍ എന്‍റ 








135 


താക്കുകയും ചെയ്തു. ആദ്യജാതരായ എല്ലാ 
മനുഷ്യക്കുഞ്ഞുങ്ങളെയും മൃഗക്കുട്ടികളെയും 
ഞാന്‍ എടുത്തു. (പക്ഷേ ഇപ്പോള്‍ ഞാന്‍ നിങ്ങ 
ളുടെ ആദ്യജാതരായ കുട്ടികളെ മുഴുവനും 
നിങ്ങള്‍ക്ക്‌ തിരിച്ചു തരുന്നു. ലേവ്യരെ ഞാന്‍ 





എന്‍റതാക്കുകയും ചെയ്യുന്നു.) യഹോവ 
ഞാനാകുന്നു.” 
14സീനായിമരൂഭൂമിയില്‍വച്ച്‌ യഹോവ 








വീണ്ടും മോശെയോടു സംസാരിച്ചു, 15“ലേവി 
യുടെ പുത്രന്മാരെ കുടുംബവും ഗോത്രവും 
തിരിച്ച്‌ എണ്ണുക. ഒരു മാസമോ അതിനുമേലോ 
പ്രായമുള്ള എല്ലാ പുത്രന്മാരെയും എണ്ണുക.” 
1അതിനാല്‍ മോശെ യഹോവയെ അനുസ 
രിച്ചു. അവന്‍ അവരെ മുഴുവന്‍ എണ്ണി. 
17ലേവിക്കു മൂന്നു പുത്രന്മാര്‍. ഗേര്‍ശോന്‍, 
കെഹാത്ത്‌, മെരാരി. 18പുത്രന്മാര്‍ ഓരോരുത്തരും 








അവരവരുടെ ഗോത്രങ്ങളുടെ നേതാക്കളായി 
രുന്നു. 
ഗേര്‍ശോന്‍െ്റെ ഗോത്രക്കാര്‍: ലിബ്നി, 


ശിമെയി എന്നിവര്‍. 

19കെഹാത്തിന്‍െറ ഗോത്രക്കാര്‍: അമ്രാം, യിസ്‌ 
ഹാര്‍, ഹെബ്രോന്‍, ഉസ്സ്ലീയേല്‍. 

മമെരാരിയുടെ ഗോത്രക്കാര്‍: മഹ്ദി, മൂശി 
എന്നിവര്‍. 

ലേവിയുടെ ഗോത്രത്തില്‍പ്പെട്ട കുടുംബങ്ങ 
ളാണവ. 

2ഗേര്‍ശോനന്‍െറ കുടുംബത്തില്‍ നിന്നുള്ളവ 
രാണ്‌ ലിബ്നി, ശിമെയി എന്നിവരുടെ കൂടും 
ബങ്ങള്‍. അവരായിരുന്നു ഗേര്‍ശോന്യഗോത്ര 
ങ്ങള്‍. 22ഈ രണ്ടു കുടുംബങ്ങളിലുമായി ഒരു 
മാസത്തിനുമേല്‍ പ്രായമുള്ള ആണ്‍കുട്ടികള 
ടക്കം 7,500 പുരുഷന്മാരുണ്ടായിരുന്നു. 23പടി 
ഞ്ഞാറ്‌ പാളയമടിക്കാനായിരുന്നു അവര്‍ നിര്‍ 
ദ്ദേശിക്കപ്പെട്ടത്‌. വിശുദ്ധകൂടാരത്തിനു പിന്നി 
ലായി അവര്‍ തങ്ങളുടെ പാളയമുറപ്പിച്ചു. 
24ഗേര്‍ശോന്യഗോത്രക്കാരുടെ നേതാവ്‌ ലായേ 
ലിന്‍െറ പുത്രനായ എലീയാസാഫ്‌ ആയി 
രുന്നു. 25സമ്മേളനക്കൂടാരത്തില്‍ വിശുദ്ധകൂടാ 
രം, പുറം കൂടാരം, മൂടി എന്നിവ സംരക്ഷിക്കുക 
എന്ന ജോലി ഗേര്‍ശോന്യരുടേതാണ്‌. സമ്മേള 
നക്കൂടാരത്തിനന്‍െറ പ്രവേശനദ്വാരത്തിലുള്ള 
തിരശ്ശീലയുടെ സംരക്ഷണവും അവര്‍ ഏറ്റെ 
ടുത്തു. 2ഞുറ്റത്തുള്ള തിരശ്ശീല അവര്‍ സംര 
ക്ഷിച്ചു. മുറ്റത്തിന്‍െറ പ്രവേശനദ്വാരത്തെ തിര 
ശ്ലീലയും അവര്‍ പരിരക്ഷിച്ചു. വിശുദ്ധകൂടാ 
രത്തിനും യാഗപീഠത്തിനു ചുറ്റിലുമായിരുന്നു 
മുറ്റം. തിരശ്ശീലയിലുപയോഗിച്ച കയര്‍ അടക്കം 
എല്ലാ സാധനങ്ങളും അവര്‍ സൂക്ഷിച്ചു. 

27അമ്രാം, യിസ്ഹാര്‍, ഹെബ്രോന്‍, ഉസ്സീ 
യേല്‍ എന്നിവരുടെ കുടുംബങ്ങള്‍ കെഹാത്തി 
നെറ കുടുംബത്തില്‍പ്പെട്ടവരാണ്‌. കെഹാത്യ 
ഗോത്രത്തില്‍പ്പെട്ടവരാണവര്‍. 28ആ ഗോത്ര 
ത്തില്‍ ഒരു മാസമോ അതിലധികമോ പ്രായ 
മുള്ള പുരുഷന്മാരുടെ എണ്ണം 8300% ആയി കണ 
ക്കാക്കി. വിശുദ്ധസ്ഥലത്തെ സാധനങ്ങളുടെ 
ചുമതല കെഹാത്ൃര്‍ക്കായിരുന്നു. വിശുദ്ധ 
കൂടാരത്തിനു തെക്കുവശത്തുള്ള സ്ഥലമാണ്‌ 
കെഹാത്യഗോത്രക്കാര്‍ക്കു നല്‍കപ്പെട്ടിരുന്നത്‌. 
ആ പ്രദേശത്താണ്‌ അവര്‍ പാളയമടിച്ചത്‌. 
304 കെഹാത്ൃഗോത്രക്കാരുടെ നേതാവ്‌ ഉസ്സീയേ 
ലിന്‍െറ പുത്രനായ എലീസാഫാനായിരുന്നു. 























“300” 
എന്നും 


8300 ചില പ്രാചീന ഗ്രീക്ക്‌ പാഠങ്ങളില്‍ 
എന്നാണ്‌. എബ്രായപാഠങ്ങളില്‍ “8600” 
കാണുന്നു. 3:22, 28, 34, 39 കാണുക. 





സംഖ്യകള്‍ 3:14-45 


31വിശുദ്ധപെട്ടകം, മേശ, വിളക്കുകാല്‍, യാഗ 
പീഠം, വിശുദ്ധസ്ഥലത്തെ പാത്രങ്ങള്‍ എന്നിവ 
കാക്കുന്ന ചുമതല അവര്‍ക്കായിരുന്നു. തിരശ്ശീല 
യും അതിനോടൊപച്പമുള്ള സാധനങ്ങള്‍ 
സൂക്ഷിക്കുന്ന ചുമതലയും അവര്‍ ഏറ്റെടുത്തു. 
32ലേവ്യജനതയുടെ നേതാക്കളുടെ നേതാവ്‌ 
പുരോഹിതനും അഹരോനന്‍െറ പുത്രനുമായ 
എലെയാസാരായിരുന്നു. വിശുദ്ധവസ്തുക്കള്‍ 
സൂക്ഷിക്കുന്നവരുടെ ചുമതല എലെയാസാരി 
നായിരുന്നു. 
3334മെരാരിഗോത്രത്തില്‍പ്പെട്ടവരായിരുന്നു 
മററ്റി, മൂശി എന്നിവരുടെ കുടുംബങ്ങള്‍. മറഹുറ്റി 
ഗോത്രത്തില്‍ ഒരു മാസമോ അതിലധികമോ 
പ്രായമുള്ള പുരുഷന്മാരുടെ എണ്ണം 6200 ആയി 
രുന്നു. 3ടമെരാരിഗോത്രത്തിന൯്റെ തലവന്‍ 
അബീഹയിലിനന്‍െറെ പുത്രനായ സൂരിയേലാ 
യിരുന്നു. വിശുദ്ധകൂടാരത്തിന്‍െറ വടക്കന്‍ 
പ്രദേശങ്ങളാണ്‌ ഈ ഗോത്രക്കാര്‍ക്കു നല്‍കഒ 
ട്ടിരുന്നത്‌. അവിടെയാണവര്‍ പാളയമടിച്ചത്‌. 
36വിശുദ്ധ കൂടാരത്തിന്‍െറ ചട്ടങ്ങള്‍ സൂക്ഷി 
ക്കുന്ന ചുമതലയായിരുന്നു മെരാരികുടുംബക്കാ 
ര്‍ക്കു നല്‍കപ്പെട്ടിരുന്നത്‌. അങ്ങനെ എല്ലാ അഴി 
കളും കാലുകളും ചുവടുകളും വിശുദ്ധകൂടാര 
ത്തിന്‍റെ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ 
സാധനങ്ങളും അവര്‍ നോക്കി. 37വിശുദ്ധകൂടാര 
ത്തിനു ചുറ്റുമുള്ള മുറ്റത്തെ എല്ലാ കാലുകളും 
അവര്‍ കാത്തു. എല്ലാ ചുവടുകളും കൂടാരക്കുറ്റി 
കളും കയറുകളും അതിലുള്‍പ്പെടും. 
മോശെയും അഹരോനും അവന്‍െറ പുത്ര 
ന്മാരും സമ്മേളനക്കൂടാരത്തിന്‍െറ മുമ്പിലുള്ള 
വിശുദ്ധകൂടാരത്തിനു കിഴക്കുവശത്താണു പാള 
യമടിച്ചത്‌. മുഴുവന്‍ യിസ്രായേലുകാര്‍ക്കും 
വേണ്ടിയാണ്‌ അവരിതു ചെയ്തത്‌. വിശുദ്ധ 
സ്ഥലത്തിനടുത്തേക്കു വരുന്ന മറ്റാരും കൊല്ല 
പ്പെടുകയും ചെയ്യും. 
ലേവിയുടെ കുടുംബത്തില്‍പ്പെട്ട ഒരു മാസ 
മോ അതിലധികമോ പ്രായമുള്ള എല്ലാ ആണു 
ങ്ങളുടെയും കണക്കെടുക്കാന്‍ യഹോവ മോശെ 
യോടും അഹരോനോടും കല്ലിച്ചു. ആകെ 
എണ്ണം 22,000 ആയിരുന്നു. 














ആദ്യജാതന്മാരുടെ സ്ഥാനം ലേവ്യര്‍ 
എടുക്കുന്നു 

യഹോവ മോശെയോടു പറഞ്ഞു, “കുറ 
ഞ്ഞത്‌ ഒരു മാസമെങ്കിലും പ്രായമായ യിസ്രാ 
യേലിലെ ആദ്യജാതന്മാരുടെ മുഴുവന്‍ എ 
മെടുക്കുക. അവരുടെ പേരുകള്‍ ഒരു പട്ടികയില്‍ 
എഴുതുക. 4യിസ്രായേലിലെ എല്ലാ ആദ്യജാത 
ന്മാരേയും ഞാനെടുക്കുമെന്ന്‌ ഞാന്‍ മുമ്പു പറ 
ഞ്ഞിട്ടുണ്ടല്പോ. പക്ഷേ ഇപ്പോള്‍, യഹോവ 
യായ ഞാന്‍ ലേവ്യരെ എടുക്കും. യിസ്രായേ 
ലിലെ മറ്റു ജനതയുടെ ആദ്യജാതമൃഗങ്ങളെ 
എടുക്കുന്നതിന്‌ പകരം ലേവ്യരുടെ ആദ്യജാത 
മൃഗങ്ങളെയും ഞാന്‍ എടുക്കും.” 

42അതിനാല്‍ മോശെ യഹോവയുടെ കല്പന 
അനുസരിച്ചു. യിസ്രായേല്‍ജനതയുടെ എല്ലാ 
ആദ്യജാതസന്താനങ്ങളെയും മോശെ എണ്ണി. 
ഒരു മാസമോ അതിലധികമോ പ്രായമുള്ള 
എല്ലാ ആണുങ്ങളുടെയും പട്ടിക മോശെ തയ്യാ 
റാക്കി. ആ പട്ടികയില്‍ 22,273 പേരുണ്ടായിരുന്നു. 

44്യതഹോവ ഇത്രയും കൂടി മോശെയോടു പറ 
ഞ്ഞു, “യഹോവയായ ഞാന്‍ ഈ കല്പന 
തരുന്നു: “യിസ്രായേലിലെ മറ്റു കൂടുംബങ്ങളില്‍ 
നിന്നുള്ള ആദ്യജാതന്മാര്‍ക്കു പകരം ലേവ്യരെ 








സംഖ്യകള്‍ 3:46-4:23 


എടുക്കുക. മറ്റുള്ള കുടുംബങ്ങളുടെ മൃഗങ്ങള്‍ക്കു 
പകരം ഞാന്‍ ലേവ്യരുടെ മൃഗങ്ങളെ എടുക്കും. 
ലേവ്യര്‍ എന്‍െറ സ്വന്തമാണ്‌. 4ലേവ്യര്‍ ഇരുപ 
ത്തീരായിരം പേരുണ്ടെങ്കിലും മറ്റുള്ളവര്‍ക്കിട 
യില്‍ 22,273 ആദ്യജാതന്മാരേ ഉള്ളൂ. അത്‌ ലേവ്യ 
രെക്കാള്‍ ഇരുനുറ്റിയെഴുപത്തിമൂന്ന്‌ ആദ്യജാതര്‍ 
അധികമാണ്‌. 4ഒരദ്യോഗിക അളവനുസരിച്ച്‌ 
ഇരുന്നുറ്റിയെഴുപത്തിമൂന്നു പേര്‍ക്ക്‌ അഞ്ചു ശേ 
ക്കെല്‍ വെള്ളിവീതം ശേഖരിക്കുക. (ഒദ്യോ 
ഗിക അളവനുസരിച്ച്‌ ശേക്കെല്‍ എന്നാല്‍ ഇരു 
പതുഗേരാ ആണ്‌.) യിസ്രായേല്‍ജനതയില്‍ 
നിന്നും വേണം ആ വെള്ളി ശേഖരിക്കാന്‍. 
48ആ വെള്ളി അഹരോനെയും മക്കളെയും ഏല്ലി 
ക്കുക. കൂടുതലായുള്ള ഇരുനൂറ്റിയെഴുപത്തി 
മൂന്ന്‌ യിസ്രായേലുകാരുടെ വീണ്ടെടുപ്പു വില 
യാണത്‌.” 

മറ്റു ഗോത്രങ്ങളിലെ 273പേരുടെ സ്ഥാനം 
ഏറ്റെടുക്കാന്‍ മതിയായത്ര ലേവ്യര്‍ ഉണ്ടായിരു 
ന്നില്ല. അതിനാല്‍ മോശെ ആ ഇരുനൂറ്റിയെ 
ഴുപത്തിമൂന്നുപേര്‍ക്കു വേണ്ട പണം ശേഖ 
രിച്ചു. ടിയിസ്രായേല്‍ജനതയിലെ ആദ്യജാ 
തന്മാരില്‍നിന്നും മോശെ ആ വെള്ളി സമ്പാ 
ദിച്ചു. ഓദ്യോഗിക അളവനുസരിച്ച്‌ 1,365 
ശേക്കെല്‍ വെള്ളി അവന്‍ സമ്പാദിച്ചു. 
ടിമോശെ യഹോവയെ അനുസരിച്ചു. മോശെ, 
യഹോവയുടെ കല്പനയനുസരിച്ച്‌ ആ വെള്ളി 
അഹരോനും പുത്രന്മാര്‍ക്കുമായി നല്‍കി. 


കെഹാത്ത്‌ കുടുംബത്തിന്‍െറ ജോലികള്‍ 
യഹോവ മോശെയോടും അഹരോനോടും 
പറഞ്ഞു, “്ലേവ്യഗോത്രത്തിനന്‍െറെ ഭാഗ 
മായ കെഹാത്യഗോത്രങ്ങളുടെ എണ്ണം എടു 
ക്കുക. സൈനികസേവനം നടത്തിയവരും 
മുപ്പതിനും അമ്പതിനും ഇടയ്ക്കു പ്രായമുള്ളറ 





136 


ഈ സാധനങ്ങളെല്ലാം 
തണ്ടുകളില്‍ വയ്ക്കണം. 

1“സ്വര്‍ണ്ണയാഗപീഠത്തിന്മേല്‍ അവര്‍ ഒരു 
നീലവസ്ത്രം വിരിക്കണം. അതു നേര്‍ത്ത 
തോലുകൊണ്ട്‌ മൂടുകയും വേണം. അനന്തരം 
അതെടുക്കാനുള്ള തണ്ടുകള്‍ യാഗപീഠത്തിന്‍റെറ 
വളയങ്ങളിലൂടെ കടത്തണം. 

12“അനന്തരം വിശുദ്ധസ്ഥലത്ത്‌ ആരാധന 
യ്ക്കുപയോഗിക്കുന്ന എല്ലാ വിശുദ്ധവസ്തു 
ക്കളും അവര്‍ ഒത്തുകൂട്ടണം. അതെല്ലാം ഒന്നിച്ചു 
കൂട്ടി ഒരു നീലത്തുണിയില്‍ പൊതിഞ്ഞെടു 
ക്കുക. അനന്തരം നേര്‍ത്തതോലുകൊണ്ട്‌ അതു 
മൂടണം. അതു കൊണ്ടുപോകുന്നതിന്‌ ഒരു ചട്ട 
ത്തിന്മേല്‍ വയ്ക്കുക. 

13“ഓട്ടുയാഗപീഠത്തിന്മേലെ ചാരം തുടച്ചു 
കളഞ്ഞ്‌ അതിന്മേല്‍ ഒരു ധൂമ്രവസ്ത്രം വിരി 
ക്കുക. അനന്തരം യാഗപീഠത്തില്‍ ആരാധന 
യ്ക്കുപയോഗിച്ചിരുന്ന എല്ലാ സാധനങ്ങളും 
ഒന്നിച്ചു കൂട്ടണം. ധൂപക്കുറ്റികള്‍, കോരികകള്‍, 
മുള്ളുകള്‍, പിഞ്ഞാണങ്ങള്‍ എന്നിവ. അവര്‍ 
ആ സാധനങ്ങളെല്ലാം ഓട്ടുയാഗപീഠത്തിന്മേല്‍ 
വയ്ക്കണം. അനന്തരം നേര്‍ത്തതോലു കൊണ്ടു 
ള്ള ഒരു വിരിപ്പ്‌ യാഗപീഠത്തിന്മേല്‍ ഇടണം. 
ചുമന്നുകൊണ്ടുപോകുന്നതിനുള്ള തണ്ടുകള്‍ 
യാഗപീഠത്തിലെ വളയങ്ങളിലൂടെ കടത്തുക. 

15“വിശൂദ്ധസ്ഥലത്തെ എല്ലാ വിശുദ്ധ 
വസ്തുക്കളും മൂടുന്ന ജോലി അഹരോനും അവ 
ന്‍െറ പുത്രന്മാരും പൂര്‍ത്തിയാക്കണം. അനന്തരം 
കെഹാത്തിന്‍െറ കുടുംബത്തില്‍പ്പെട്ടവര്‍ക്ക്‌ 
അകത്തുചെന്നു അവയെല്ലാം എടുക്കുന്ന പണി 
തുടങ്ങാം. അങ്ങനെ അവര്‍ക്കു മരിക്കാതെ വിശു 
ദ്ധസ്ഥലത്തു തൊടാം. 

16*അഹരോന്‍െറ പുരോഹിതനായ പുത്രന്‍ 
എലെയാസാര്‍ ആണ്‌ വിശുദ്ധകൂടാരത്തിനന്‍െറ 


അവ എടുക്കാനുള്ള 





രുമായ എല്ലാവരെയും എണ്ണുക. അവര്‍ വേണം 
സമ്മേളനക്കൂടാരത്തില്‍ ജോലി ചെയ്യുവാന്‍. 
സമ്മേളനക്കൂടാരത്തിലെ അതിവിശുദ്ധറ 





ഉത്തരവാദി. വിശുദ്ധസ്ഥലത്തിനും അതിലുള്ള 
സാധനങ്ങള്‍ക്കും അവനാണ്‌ ചുമതലക്കാരന്‍. 
വിളക്കിനെറ എണ്ണ, സുഗന്ധധൂപം, നിത്യവഴി 








സ്തുക്കള്‍ സൂക്ഷിക്കേണ്ട ജോലിയാണവരു 
ടേത്‌. 

ട്‌യിസ്രായേല്‍ജനത പുതിയൊരു സ്ഥല 
ത്തേക്കു പോകുമ്പോള്‍ അഹരോനും അവന്‍െറ 
പൂത്രന്മാരും സമ്മേളനക്കൂടാരത്തിനകത്തേക്കു 
കടന്ന്‌ തിരശ്ലീലയെടുത്ത്‌ കരാറിന്‍െറ വിശുദ്ധ 
പെട്ടകം മൂടണം. അനന്തരം അവര്‍ അതെല്ലാം 
നേര്‍ത്ത തുകല്‍ കൊണ്ടുണ്ടാക്കിയ പുതപ്പു 
കൊണ്ട്‌ മൂടണം. പിന്നെ അവര്‍ തുകലിന്മേല്‍ 
നീല വിരിപ്പു വിരിക്കുകയും വിശുദ്ധപെട്ടക 
ത്തിന്മേലുള്ള വളയത്തില്‍ തണ്ടു ചെലുത്തു 
കയും വേണം. 

“അനന്തരം അവര്‍ വിശുദ്ധമേശയ്ക്കുമേല്‍ 
ഒരു നീലവിരിപ്പു വിരിക്കണം. അതിനുശേഷം 
കിണ്ണങ്ങളും കോരികളും പിഞ്ഞാണങ്ങളും 
പാനീയയാഗങ്ങളുടെ ഭരണികളും മേശമേല്‍ 
വയ്ക്കണം. വിശുദ്ധ അപ്പവും മേശപ്പുറത്തു 
വയ്ക്കണം. 8അനന്തരം ഇവയ്ക്കെല്പാറ്റിനും 
മീതെ ഒരു ചുവന്ന തുണിയും ഇടണം. എന്നിട്ട 
നേര്‍ത്ത തോലുകൊണ്ട്‌ എല്ലാം മൂടണം. 
പിന്നീട്‌ തണ്ടുകള്‍ മേശയുടെ വളയങ്ങളിലൂടെ 
കടത്തുക. 9അനന്തരം വിളക്കുകാലും വിളക്കു 
കളും നീലത്തുണിയിട്ടു മൂടണം. വിളക്കു കത്തി 
ക്കൊണ്ടിരിക്കാന്‍ ഉപയോഗിച്ച സാധനങ്ങളും 
വിളക്കിലൊഴിക്കാനുപയോഗിച്ച എണ്ണയുടെ 
ഭരണികളും മൂടണം. 10അനന്തരം എല്ലാം 
നേര്‍ത്ത തോലില്‍ പൊതിയണം. അനന്തരം 

















പാട്‌, അഭിഷേകതൈലം എന്നിവയ്ക്കെല്ലാം 
അവനാണ്‌ ഉത്തരവാദി.” 

17യഹോവ മോശെയോടും അഹരോനോടും 
പറഞ്ഞു, 18“സൂക്ഷിച്ചിരിക്കുക! ഈ കെഹാത്യ 
ജനങ്ങള്‍ കൊല്ലപ്പെടാന്‍ ഇടയാകരുത്‌. 1% കെ 
ഹാത്യര്‍ അതിവിശുദ്ധസ്ഥലത്തിനടുത്തേക്കു 
ചെല്ലുമ്പോള്‍ മരിക്കാതിരിക്കത്തക്കവിധത്തില്‍ 
വേണം നിങ്ങള്‍ എല്ലാം ചെയ്യാന്‍. അഹരോനും 
അവന്‍െറ പുത്രന്മാരും അകത്തേക്കു കടന്ന്‌ 
എന്താണ്‌ ചെയ്യേണ്ടതെന്ന്‌ കെഹാതൃര്‍ക്ക്‌ 
കാണിച്ചു കൊടുക്കണം. ഓരോരുത്തനും അവര്‍ 
ക്കെടുക്കാനുള്ള സാധനങ്ങള്‍ കൊടുക്കണം. 
20നിങ്ങള്‍ ഇങ്ങനെ ചെയ്യാതിരുന്നാല്‍ കെഹാ 
തൃര്‍ അകത്തു കടന്ന്‌ വിശുദ്ധസാധനങ്ങള്‍ 
നോക്കും. അവര്‍ അവയെ നോക്കിയാല്‍, അത്‌ 
ഒരു നിമിഷത്തേക്കാണെങ്കില്‍പ്പോലും അവര്‍ 
മരിക്കും.” 


ഗേര്‍ശോന്‍ കുടുംബക്കാരുടെ ജോലികള്‍ 

22യഹോവ മോശെയോടു പറഞ്ഞു, 22“ഗേര്‍ 
ശോനന്‍െറ കുടുംബക്കാരെ മുഴുവന്‍ എണ്ണുക. 
അവരെ കുടുംബവും ഗോത്രവുമനുസരിച്ചു 
തിരിക്കുക. 23മൂപ്പതു മുതല്‍ അമ്പതുവരെ വയ 
സുള്ള, സൈനികസേവനം നടത്തിയ എല്ലാ 
പുരുഷന്മാരെയും എണ്ണുക. അവരായിരിക്കും 
സമ്മേളനക്കൂടാരം കാക്കേണ്ടവര്‍. 


137 


24“ഗേര്‍ശോന്യര്‍ ചെയ്യേണ്ട കാര്യങ്ങളും 
അവര്‍ ചുമക്കേണ്ട വസ്തുക്കളും ഇവയാണ്‌: 
25വിശുദ്ധകൂടാരത്തിനന്‍െറ തിരശ്ശീലകള്‍, സമ്മേ 
ഒനക്കൂടാരം, അതിന്‍െറ മൂടി, നേര്‍ത്തതോലു 
കൊണ്ടുണ്ടാക്കിയ പുതച്ച്‌. സമ്മേളനക്കൂടാര 
ത്തിന്‍റെ കവാടത്തിലുള്ള തിരശ്ീലയും അവര്‍ 
എടുക്കണം. 2വിശുദ്ധകൂടാരത്തിനും യാഗപീഠ 
ത്തിനും ചുറ്റുമുള്ളമുറ്റത്തെ തിരശ്ശീലകളും 
അവര്‍ ചുമക്കണം. മുറ്റത്തിന്‍െറ പ്രവേശനക 
വാടത്തിലുള്ള തിരശ്ശീലയും അവര്‍ എടുക്കണം. 
തിരശ്ശീലയോടൊപ്പം ഉപയോഗിച്ച കയറുകളും 
മറ്റു സാധനങ്ങളും കൂടി അവര്‍ എടുക്കണം. 
ഇവയെക്കൊണ്ടു ചെയ്യേണ്ട എല്ലാ ആവശ്യങ്ങ 
ള്‍ക്കും ഗേര്‍ശോന്യരാണ്‌ ഉത്തരവാദികള്‍. 
27എല്ലാ പ്രവൃത്തികളും അഹരോനും പുത്ര 
ന്മാരും നിരീക്ഷിക്കുകയും വേണം. ഗേര്‍ശോ 
നയര്‍ ചുമക്കുന്ന സാധനങ്ങളും അവര്‍ ചെയ്യുന്ന 
മറ്റു ജോലികളും അഹരോനും പുത്രന്മാരും നിരീ 
ക്ഷിക്കണം. അവര്‍ ചുമക്കാന്‍ ബാധ്യസ്ഥമായ 
എല്ലാ സംഗതികളെയും പറ്റി നിങ്ങള്‍ അവ 
രോടു പറയണം. മ്ഗേര്‍ശോന്യഗോത്രക്കാര്‍ 
സമ്മേളനക്കൂടാരത്തിനു വേണ്ടി ചെയ്യേണ്ട 
ജോലികള്‍ ഇതെല്ലാമാണ്‌. അഹരോനന്‍െറ പുത്ര 
നും പുരോഹിതനുമായ ഈഥാമാര്‍ അവരുടെ 
ജോലികള്‍ക്കു ചുമതലക്കാരനായിരിക്കും.” 











മെരാരിയുടെ കുടുംബക്കാരുടെ ജോലികള്‍ 

29“മെരാരിയുടെ കുടുംബത്തിലും ഗോത്ര 
ത്തിലുംപെട്ട എല്ലാ പുരുഷന്മാരെയും എണ്ണുക. 
മുപ്പതു മുതല്‍ അന്പതു വരെ വയബസ്സുള്ളവരും 
സൈനികസേവനം നടത്തിയിട്ടുള്ളവരുമായ 
എല്ലാ പുരുഷന്മാരെയും എണ്ണുക. സമ്മേളനക്കൂ 
ടാരത്തിനു വേണ്ടി അവര്‍ പ്രത്യേക ജോലികള്‍ 
ചെയ്യണം. 31നിങ്ങള്‍ യാത്ര ചെയുമ്പോള്‍ 
സമ്മേളനക്കൂടാരത്തിനെറ ചട്ടങ്ങള്‍ ചുമക്കുന്ന 
ജോലി അവരുടേതാണ്‌. അഴികളും തൂണുകളും 
ചുവടുകളും അവര്‍ ചുമക്കണം. ദ്മുറ്റത്തിനു 
ചുറ്റുമുള്ള തൂണുകളും അവര്‍ ചുമക്കണം. ചുവ 
ടുകളും കൂടാരക്കുറ്റികളും കയറുകളും മുറ്റത്തിനു 
ചുറ്റുമുള്ള തൂണുകളില്‍ ഉപയോഗിക്കുന്ന എല്ലാ 
സാധനങ്ങളും അവര്‍ എടുക്കണം. ഓരോരുത്ത 
രുടെയും പേരും അവര്‍ ചുമക്കേണ്ട സാധനങ്ങ 
ളുടെ പേരും ഒരു പട്ടികയായി എഴുതിവയ്ക്ക 
ണം. 33സമ്മേളനക്കൂടാരത്തില്‍ മെരാരിയുടെ 
കുടുംബക്കാര്‍ ചെയ്യേണ്ട ശുശ്രൂഷകള്‍ ഇവയെ 
ല്ലാമാണ്‌. അഹരോനന്‍െറ പുത്രനും പുരോഹിത 
നുമായ ഇഈഥാമാര്‍ ആയിരിക്കും അവരുടെ 
ജോലികളുടെ ചുമതലക്കാരന്‍.” 


ലേവ്യ കുടുംബങ്ങള്‍ 
34മോശെയും അഹരോനും യിന്ധരായേല്‍ജന 
തകളുടെ നേതാക്കന്മാരും ചേര്‍ന്ന്‌ കെഹാത്യ 
രുടെ എണ്ണമെടുത്തു. അവരുടെ കുടുംബവും 
ഗോത്രവും തിരിച്ചാണ്‌ എണ്ണിയത്‌. മുപ്പതിനും 
അന്‍പതിനും ഇടയില്‍ പ്രായമുള്ളവരും സൈ 
നികസേവനം നടത്തിയിട്ടുള്ളവരുമായവരുടെ 
മുഴുവന്‍ എണ്ണവും അവര്‍ എടുത്തു. സമ്മേള 
നക്കൂടാരത്തിനു വേണ്ടി ചില വിശിഷ്ട 

ജോലികള്‍ അവര്‍ക്കു നല്‍കപ്പെട്ടു. 
3ഈ ജോലി ചെയുവാന്‍ യോഗ്യരായ 2,750 
പേര്‍ കെഹാത്ൃയകുടുംബത്തിലുണ്ടായിരുന്നു. 
37അതിനാല്‍ കെഹാത്യകുടുംബത്തില്‍നിന്നുള്ള 
ഇവരെയാണ്‌ സമ്മേളനക്കൂടാരത്തിലെ ജോലി 
കള്‍ ഏല്ലിച്ചത്‌. യഹോവ മോശെയോടു കല്ലി 











സംഖ്യകള്‍ 4:24-5:4 


ച്ചതു പോലെ തന്നെ മോശെയും അഹരോനും 
ഇതു ചെയ്തു. 

38ഗേര്‍ശോന്യഗോത്രവും എണ്ണപ്പെട്ടു. മുപ്പ 
തിനും അമ്പതിനും ഇടയ്ക്കു പ്രായമുള്ളവരും 
സൈനികസേവനം നടത്തിയിട്ടുള്ളവരുമായ 
എല്ലാ പുരുഷന്മാരുടെയും എണ്ണമെടുത്തു. 
സമ്മേളനക്കൂടാരത്തില്‍ അവര്‍ക്കുള്ള പ്രത്യേക 
ജോലിയും അവരെ ഏല്പിച്ചു. യോഗ്യരായ 
2,630പേര്‍ ഗേര്‍ശോന്യരുടെയിടയില്‍ ഉണ്ടായി 
രുന്നു. 4്അതിനാല്‍ ഗേര്‍ശോന്യഗോത്രത്തില്‍ 
നിന്നുള്ള ഇവരെ സമ്മേളനക്കൂടാരത്തിലെ 
വിശിഷ്ടജോലി ഏപ്പിച്ചു. യഹോവ മോശെ 
യോടു കല്ലിച്ചതുപോലെയാണ്‌ മോശെയും 
അഹരോനും അതെല്ലാം ചെയ്തത്‌ 42മെരാരി 
ഗോത്രത്തില്‍പ്പെട്ടവരുടെയും എണ്ണമെടുത്തു. 
മുപ്പതിനും അമ്പതിനുമിടയ്ക്കു പ്രായമുള്ള 
വരും സൈനികസേവനം നടത്തിയവരുമായ 
പുരുഷന്മാരുടെ എണ്ണമാണെടുത്തത്‌, സമ്മേളന 
ക്കൂടാരത്തില്‍ അവര്‍ക്കുള്ള ജോലിയും ഏല്ലിച്ചു. 
44്മെരാരിഗോത്രത്തില്‍ യോഗ്യരായ മൂവായി 
രത്തി ഇരുന്നൂറു പേരുണ്ടായിരുന്നു. 45അതിനാല്‍ 
മെരാരിഗോത്രത്തില്‍ നിന്നുള്ള ഈ പുരുഷ 
ന്മാരെ അവരുടെ വിശേഷ ജോലി ഏല്ലിച്ചു. 
യഹോവ മോശെയോടു കല്ലിച്ചതനുസരി 
ച്ചാണ്‌ മോശെയും അഹരോനും ഇതെല്ലാം 
ചെയ്തത്‌. 

4അതിനാല്‍ മോശെയും അഹരോനും 
യിസ്രായേല്‍ജനതയുടെ നേതാക്കന്മാരും ചേര്‍ 
ന്ന്‌ ലേവ്യഗോത്രക്കാരെ എണ്ണി. ഓരോ കുടുംബ 
ത്തെയും ഓരോ ഗോത്രത്തെയും അവര്‍ എണ്ണി. 
4്തുപ്പതിനും അമ്പതിനും ഇടയ്ക്കു പ്രായമുള്ള 
വരുടെ എണ്ണം അവര്‍ എടുത്തു. സമ്മേളനക്കൂ 
ടാരത്തില്‍ അവര്‍ക്കുള്ള വിശിഷ്ട ജോലിയും 
അവരെ ഏല്ലിച്ചു. യാത്ര ചെയ്യുമ്പോള്‍ സമ്മേള 
നക്കൂടാരം ചുമക്കുക എന്ന ജോലി അവര്‍ 
ചെയ്തു .44അവരുടെ ആകെ എണ്ണം 8580 ആയി 
രുന്നു. 

49അങ്ങനെ യഹോവ മോശെയോടു കല്ലിച്ച 
തുപോലെ എല്ലാവരും എണ്ണപ്പെട്ടു. ഓരോരു 
ത്തനും അവനവന്‍റെ ജോലികളും അവനവന്‍ 
ചുമക്കേണ്ട സാധനങ്ങളും ഏല്ലിച്ചു കൊടുത്തു. 
യഹോവയുടെ കല്വനയനുസരിച്ചായിരുന്നു 
അത്‌. 


























ശുദ്ധിയുടെ ചട്ടങ്ങള്‍ 

യഹോവ മോശെയോടു പറഞ്ഞു, 2“തങ്ങ 

ളുടെ പാളയം രോഗബാധയില്ലാത്തതായി 
സൂക്ഷിക്കണമെന്ന്‌ യിസ്രായേല്‍ജനതയോട്‌ 
ഞാന്‍ കല്പിക്കുന്നു. കുഷ്ഠരോഗം ബാധിച്ച 
ആരെങ്കിലുമുണ്ടെങ്കില്‍ അവനെ പാളയത്തില്‍ 
നിന്നും പുറത്താക്കാന്‍ ജനങ്ങളോടു പറയുക. 
സ്രാവമുള്ളവനെയും പാളയത്തില്‍നിന്നും 
ദൂരെയാക്കാന്‍ പറയുക. മൃതദേഹത്തില്‍ തൊട്ട 
ആരെങ്കിലുമുണ്ടെങ്കില്‍ അവനെയും പാളയ 
ത്തിനു പുറത്താക്കാന്‍ പറയുക. 3ആണോ 
പെണ്ണോ എന്ന പരിഗണന പോലുമില്ലാതെ 
അവരെ പാളയത്തിനു പുറത്താക്കണം. ഇനി 
യും അശുദ്ധിയുണ്ടാകാ൯ന്‍ അവര്‍ കാരണമാകാ 
തിരിക്കാനാണ്‌ അവരെ പുറത്താക്കുന്നത്‌. 
ഞാന്‍ നിങ്ങളോടൊപ്പം നിങ്ങളുടെ പാളയ 
ത്തില്‍ വസിക്കുന്നു.” 

അതിനാല്‍ യിസ്രായേല്‍ജനത ദൈവത്തി 
ന്‍െറ കല്പന അനുസരിച്ചു. അവര്‍ അത്തരമാളു 


സംഖ്യകള്‍ 5:5-27 


കളെ പാളയത്തിനു പുറത്താക്കി. യഹോവ 
മോശെയോടു കല്പിച്ചതു പോലെ അവര്‍ പ്രവര്‍ 
ത്തിച്ചു 





നഷ്ടപരിഹാരം 

യഹോവ മോശെയോടു പറഞ്ഞു, “യി 
സ്രായേല്‍ജനതയോട്‌ ഇങ്ങനെ പറയുക: 
ഒരാള്‍ മറ്റൊരാളോട്‌ എന്തെങ്കിലും തെറ്റു ചെയ്‌ 
തെന്നുവരാം. (ഒരുവന്‍ മറ്റൊരാള്‍ക്കെതിരെ 
എന്തെങ്കിലും തിന്മ പ്രവര്‍ത്തിച്ചാല്‍ അയാള്‍ 
യഥാര്‍ത്ഥത്തില്‍ ദൈവത്തിനെതിരെ പാപം 
ചെയ്യുകയായിരിക്കും.) ആ വ്യക്തി അപരാധി 
യായിരിക്കും. അതിനാല്‍ അയാള്‍ ജനങ്ങ 
ളോട്‌ താന്‍ ചെയ്ത കുറ്റം ഏറ്റുപറയണം. അന 
ന്തരം താന്‍ ചെയ്ത പാപത്തിനു പൂര്‍ണ്ണമായും 
നഷ്ടപരിഹാരം നല്‍കണം. കൂടാതെ അതിനോ 
ടൊപ്പം അതിന്‍െറ അഞ്ചിലൊന്നു കൂടി ചേര്‍ 
ത്ത്‌ തെറ്റിനിരയായവനു കൊടുക്കണം. “പക്ഷേ 
അയാള്‍ ചിലപ്പോള്‍ മരിച്ചുപോയെന്നു വരാം. 
ആ പ്രായശ്ചിത്തപ്പണം വാങ്ങാന്‍ അയാള്‍ക്ക്‌ 
അടുത്തബന്ധുക്കളുണ്ടായില്ലെന്നും വരാം. 
അങ്ങനെ വന്നാല്‍ തെറ്റുകാരന്‍ അതു യഹോവ 
യ്ക്കു നല്‍കണം. അയാളതു മുഴുവന്‍ പുരോഹി 
തനെ ഏല്ലിക്കണം. പുരോഹിതന്‍, ആളുകളെ 
ശുദ്ധീകരിക്കുന്നതിനുള്ള ആണാടിനെ ബലി 
നടത്തണം. തെറ്റു ചെയ്തവന്‍റെ പാപത്തെ 
മൂടുന്നതിനാണ്‌ ആടിന്‍െറ ബലി. പക്ഷേ 
ബാക്കി എന്തും പുരോഹിതനെടുക്കാം. 

9“യിസ്രായേല്‍ജനതയില്‍ ഒരുവന്‍ ദൈവ 
ത്തിനു വിശേഷസമ്മാനം കൊടുത്താല്‍ അതു 
സ്വീകരിക്കുന്ന പുരോഹിതന്‍ അതു കൈവശം 
വയ്ക്കാം. 10ഒരാള്‍ അത്തരം വിശുദ്ധവസ്തു 
ക്കള്‍ നല്‍കേണ്ടതില്ല. എങ്കിലും അയാളതു നല്‍ 
കുകയാണെങ്കില്‍ ആ വസ്തുക്കള്‍ പുരോഹി 
തനറേതായിരിക്കും.” 





സംശയാലുക്കളായ ഭര്‍ത്താക്കന്മാര്‍ 

1അനന്തരം യഹോവ മോശെയോടു പറ 
ഞ്ഞു,12*യിസ്രായേൽജനതയോട്‌ ഇങ്ങനെ പറ 
യുക: ഒരുവന്‍െറ ഭാര്യ അവനോട്‌ അവി 
ശ്വാസം കാട്ടിയെന്നു വരാം. 13അവള്‍ മറ്റൊരുവ 
നുമായി ലൈംഗികബന്ധത്തിലേര്‍പ്പെടുകയും 
തന്‍െറ ഭര്‍ത്താവില്‍നിന്ന്‌ അതു മറച്ചുവയ്ക്കു 
കയും ചെയ്തേക്കാം. അവള്‍ പാപം ചെയ്ത 
തിന്‌ സാക്ഷികളും ഉണ്ടായെന്നു വരില്ല. അവ 
ളുടെ തെറ്റിനെലപ്ലറ്റി ഭര്‍ത്താവ്‌ ഒരിക്കലും അറി 
യാതെയുമിരിക്കാം. സ്ത്രീയാകട്ടെ തന്‍െറ 
പാപത്തെപ്പറ്റി ഭര്‍ത്താവിനോടു മിണ്ടിയില്ലെ 
ന്നും വരാം. 14എന്നാല്‍ ഭര്‍ത്താവ്‌, അവള്‍ 
പാപം ചെയ്തു എന്ന്‌ സംശയിച്ചേക്കാം. 
അവന്‍ അസൂയ ജനിക്കാം. അവള്‍ പരിശുദ്ധ 
യും തന്നോട്‌ വിശ്വസ്തത പുലര്‍ത്തുന്നവളുമ 
ല്ലെന്ന്‌ അവന്‍ വിശ്വസിക്കാന്‍ തുടങ്ങിയേക്കാം. 
15അങ്ങനെയുണ്ടായാല്‍, അയാള്‍ തന്‍െറ ഭാര്യ 
യെ പുരോഹിതന്‍െറ അടുത്തേക്കു കൊണ്ടുവ 
രണം. ഭര്‍ത്താവ്‌ വഴിപാടായി ഒരിടങ്ങഴി 
യവമാവ്‌ കൊണ്ടുവന്നിരിക്കണം. യവമാവില്‍ 
അയാള്‍ എണ്ണയോ കുന്തിരിക്കമോ ചേര്‍ക്കരുത്‌. 
ആ യവമാവ്‌ യഹോവയ്ക്കുള്ള ഒരു ധാന്യ 
ബലിയാണ്‌. ഭര്‍ത്താവിന്‍െറ അസൂയ കാരണ 
മാണതു നല്‍കുന്നത്‌. തന്‍െറ ഭാര്യ തന്നോട്‌ 
അവിശ്വാസം പുലര്‍ത്തി എന്നു താന്‍ വിശ്വ 
സിക്കുന്നതായി അയാളുടെ ഈ വഴിപാട്‌ 
തെളിയിക്കും. 














138 


1പുരോഹിത൯ അവളെ യഹോവയുടെ 
മുമ്പില്‍ കൊണ്ടുനിര്‍ത്തണം. 17അനന്തരം 
പുരോഹിതന്‍ വിശുദ്ധജലമെടുത്ത്‌ ഒരു മണ്‍ഭര 
ണിയില്‍ ഒഴിച്ചുവയ്ക്കണം. പുരോഹിതന്‍ 
വിശുദ്ധകൂടാരത്തിന്‍െറ തറയില്‍നിന്നും കുറെ 
അഴുക്കെടുത്ത്‌ വെള്ളത്തില്‍ ഇടണം. പുരോ 
ഹിതന്‍ ആ സ്ത്രീയെ യഹോവയ്ക്കു മുന്പില്‍ 
പിടിച്ചു നിര്‍ത്തണം. എന്നിട്ട അവളുടെ മൂടിയ 
ഴിച്ചിട്ട ധാന്യബലി അവളുടെ കയ്യില്‍ കൊടു 
ക്കണം. അത്‌ അവളുടെ ഭര്‍ത്താവ്‌ അസൂയകാ 
രണം നല്‍കിയ ധാന്യബലിയുടെ യവമാ 
വാണ്‌. അതേസമയം തന്നെ അയാള്‍ വിശുദ്ധ 
ജലം നിറഞ്ഞ മണ്‍ഭരണിയും എടുത്തു പിടി 
ക്കണം. അത്‌ ആ സ്ത്രീക്ക്‌ ശാപം (കുഴപ്പം) 
വരുത്തുന്ന കയ്പിന്‍െറ വിശിഷ്ടജലമാണ്‌. 

19“അനന്തരം പുരോഹിതന്‍ ആ സ്ത്രീയോട്‌ 
കള്ളം പറയരുതെന്നു പറയണം. സത്യമേ 
പറയൂ എന്ന്‌ അവള്‍ സത്യം ചെയ്യണം. പുരോ 
ഹിതന്‍ അവളോടു പറയണം: “നീ മറ്റൊരു 
വന്‍െറ കൂടെ ഉറങ്ങിയിട്ടില്ലെങ്കില്‍, നീ നിന്‍െറ 
ഭര്‍ത്താവിനെ വിവാഹം കഴിച്ചിരിക്കെ അയാള്‍ 
ക്കെതിരെ പാപം ചെയ്തിട്ടില്ലെങ്കില്‍, കുഴപ്പ 
മുണ്ടാക്കുന്ന ഈ ജലം നിനക്കൊരു കുഴപ്പവും 
രുത്തുകയില്ല. മപക്ഷേ നീ നിന്‍െറ ഭര്‍ത്താ 
നെതിരെ പാപം ചെയ്തിട്ടുണ്ടെങ്കില്‍ - 
നിന്‍െറ ഭര്‍ത്താവല്ലാത്ത ഒരുവനുമായി ലൈം 
ഗികബന്ധം പുലര്‍ത്തിയിട്ടുണ്ടെങ്കില്‍- നീ 
വിശുദ്ധയല്ല. 2അങ്ങനെയെങ്കില്‍ ഈ വിശുദ്ധ 
ജലം കുടിക്കുമ്പോള്‍ നിനക്കു കൂടുതല്‍ കുഴപ്പമു 
ണ്ടാകും. നീ വന്ധ്യയായിത്തീരും. നീയിപ്പോള്‍ 
ഗര്‍ഭിണിയാണെങ്കില്‍ നിന്‍െറ കുഞ്ഞു മരിക്കും. 
അപ്പോള്‍ നിന്‍െറയാളുകള്‍ നിന്നെ ഉപേക്ഷി 
ക്കുകയും നിന്നെ ദുഷിച്ചുപറയുകയും ചെയ്യും.” 

“അനന്തരം യഹോവയോട്‌ ഒരു വിശുദ്ധ 
സത്യം ചെയ്യാന്‍ പുരോഹിതന്‍ ആ സ്ത്രീ 
യോടു പറയണം. അവള്‍ നുണയാണു പറയു 
ന്നതെങ്കില്‍ ഈ ദുരിതങ്ങള്‍ തനിക്കുണ്ടാകട്ടെ 
എന്ന്‌ അവള്‍ സമ്മതിക്കണം. 22പുരോഹിതന്‍ 
പറയണം, 'ശാപവാഹിയായ ഈ ജലം നീ 
കുടിക്കണം. നീ പാപം ചെയ്തിട്ടുണ്ടെങ്കില്‍, 
നീ വന്ധ്യയാകുകയും നീ ഗര്‍ഭിണിയാണെ 
ങ്കില്‍ നിന്‍െറ കുട്ടി പിറക്കുംമുമ്പ്‌ മരിക്കുകയും 
ചെയ്യും” ആ സ്ത്രീ ഇങ്ങനെ പറയണം: “അങ്ങു 
പറയുന്നതു പോലെ ചെയ്യാമെന്നു ഞാന്‍ സമ്മ 
തിക്കുന്നു.” 

23“പുരോഹിതന്‍ ആ താക്കീതുകളെല്ലാം ചുരു 
ളുകളില്‍ എഴുതിവയ്ക്കണം. അനന്തരം അവന്‍ 
ആ വാക്കുകള്‍ വെള്ളത്തില്‍ കഴുകണം. 24അന 
ന്തരം ആ സ്ത്രീ ശാപവാഹിയായ ജലം കൂടി 
ക്കണം. ആ വെള്ളം അവളില്‍ പ്രവേശിക്കുകയും 
അവള്‍ പാപം ചെയ്തിട്ടുണ്ടെങ്കില്‍ അതവള്‍ 
ക്കനനവധി യാതനകള്‍ നല്‍കുകയും ചെയ്യട്ടെ. 

25“അനന്തരം പുരോഹിതന്‍ അവളില്‍ 
നിന്നും അസൂയയ്ക്കുള്ള ധാന്യബലി വാങ്ങി 
യഹോവയ്ക്കു മുമ്പില്‍ ഉയര്‍ത്തിപ്പിടിക്കണം. 
അനന്തരം അവന്‍ അതു യാഗപീഠത്തിലേ 
ക്കെടുക്കണം. 4പുരോഹിത൯ന്‍ തന്‍റെ കൈകള്‍ 
നിറയെ ധാന്യമെടുത്ത്‌ യാഗപീഠത്തില്‍ വയ്‌ 
ക്കുകയും അതു കത്താന്‍ അനുവദിക്കുകയും 
ചെയ്യണം. അനന്തരം ആ സ്ത്രീയോട്‌ വിശുദ്ധ 
ജലം കുടിക്കുവാന്‍ പറയണം. 27സ്ത്രീ അവ 
ളുടെ ഭര്‍ത്താവിനെതിരെ പാപം ചെയ്തിട്ടു 
ണ്ടെങ്കില്‍, ജലം അവള്‍ക്കു ശാപം നല്‍കും. 
ജലം അവളുടെ ശരീരത്തിനുള്ളിലേക്കു കടക്കു 





വ 
വ 

















139 


കയും അവള്‍ക്കു കൂടുതല്‍ യാതന നല്‍കുകയും 
ചെയ്യും. അവളുടെയുള്ളിലുള്ള കൂട്ടി മരിക്കു 
കയും അവള്‍ വന്ധ്യയായിത്തീരുകയും 
ചെയ്യും. എല്ലാവരും അവള്‍ക്കെതിരെ തിരിയു 
കയും ചെയ്യും.* പക്ഷേ അവള്‍ തന്‍െറ 
ഭര്‍ത്താവിനെതിരെ പാപം ചെയ്തിട്ടില്ലെങ്കില്‍, 
അവള്‍ ശുദ്ധയാണെങ്കില്‍ അവള്‍ പാപിയ 
ല്ലെന്നു പുരോഹിതന്‍ പറയണം. അപ്പോള്‍ 
അവള്‍ സാധാരണപോലെയാവുകയും അവ 
ള്‍ക്കു സന്താനസദഭാഗ്യം ലഭിക്കുകയും 
ചെയ്യും. 

29“ജാരശങ്കയെപ്പറ്റിയുള്ള നിയമം അതാണ്‌. 
വിവാഹിതയായ ഒരുവള്‍ തന്‍െറ ഭർത്താവി 
നെതിരെ പാപം ചെയ്താല്‍ നിങ്ങള്‍ ചെയ്യേ 
ണ്ടത്‌ ഇതാണ്‌. 30അഥവാ പുരുഷന്‍ ജാരശങ്ക 
ഉണ്ടായാല്‍ തന്‍െറ ഭാര്യയെ സംശയിച്ചാല്‍, 
അങ്ങനെയൊക്കെയാണയാള്‍ ചെയ്യേണ്ടത്‌. 
പുരോഹിതന്‍ അവളോട്‌ യഹോവയുടെ 
മുമ്പില്‍ നില്‍ക്കാന്‍ പറയണം. അനന്തരം 
പുരോഹിതന്‍ അതെല്ലാം ചെയ്യണം. അതാണു 
നിയമം. 31ഭര്‍ത്താവ്‌ ദോഷവിമുക്തനാകും. 
പക്ഷേ സ്ത്രീ പാപം ചെയ്താല്‍ അതിന്‍െറ 
ഫലം അനുഭവിക്കണം.” 














നാസീര്‍ വ്രതക്കാരന്‍ 

യഹോവ മോശെയോടു പറഞ്ഞു, 

2“യിസ്രായേല്‍ജനതയോട്‌ ഇങ്ങനെ പറ 
യുക: ചിലപ്പോള്‍ ഒരു സ്ത്രീയോ പുരുഷനോ 
മറ്റുള്ളവരില്‍നിന്നും വേറിട്ടു കഴിയാന്‍ ആഗ്ര 
ഹിച്ചേക്കാം. വേര്‍പാടിന്‍റതായ ആ വിശിഷ്ട 
കാലഘട്ടം അയാളെ യഹോവയ്ക്കു സ്വയം 
അര്‍പ്പിക്കുന്നതിനുള്ള സമയമാണ്‌. നാസീര്‍ 
വ്രതം അനുഷ്ഠിക്കുന്നയാള്‍ എന്നായിരിക്കും 
ആ വ്ൃക്തി അറിയപ്പെടുക. 3ആ കാലത്ത്‌ 
അവന്‍ വീഞ്ഞോ മറ്റു കടുംപാനീയങ്ങളോ 
കുടിക്കാന്‍ പാടില്ല. വീഞ്ഞില്‍നിന്നോ മറ്റു 
കടുംപാനീയങ്ങളില്‍നിന്നോ ഉണ്ടാക്കിയ 
വിന്നാഗിരിയും അവന്‍ കഴിക്കരുത്‌. മുന്തിരി 
ച്ചാറു കുടിക്കുകയോ മുന്തിരിയോ മുന്തിരി 
ക്കൊത്തോ തിന്നുകയോ ചെയ്യരുത്‌. 4വേര്‍പാ 
ടിന്റെ ആ വിശുദ്ധസമയത്ത്‌ അവന്‍ മുന്തി 
രിയില്‍നിന്നുള്ള ഒന്നും തിന്നരുത്‌. മുന്തിരി 
യുടെ തൊലിയോ കുരുവോ പോലും അവന്‍ 
തിന്നരുത്‌. 

ട്“വ്രതക്കാലത്ത്‌ അയാള്‍ തന്‍െറ മുടി മുറി 
ക്കുവാനും പാടില്ല. വ്രതാവസാനം വരെ 
അയാള്‍ വിശുദ്ധനായിരിക്കണം. അയാള്‍ 











സംഖ്യകള്‍ 5:28-6:18 
കാണിക്കണം. &വതകാലം മൂഴുവന്‍ അവന്‍ 
പൂര്‍ണ്ണസമര്‍പ്പിതനായിരിക്കും. 


9“നാസീര്‍വ്രതക്കാരനെറെ അടുത്തുവച്ച്‌ 
ഒരാള്‍ പെട്ടെന്നു മരിച്ചുവെന്നുവരാം. അയാള്‍ 
മരിച്ചയാളെ സ്പര്‍ശിച്ചാല്‍ നാസീര്‍വ്രതക്കാ 
രന്‍ അശുദ്ധനാകും. അങ്ങനെ വന്നാല്‍ നാസീര്‍ 
വ്രതക്കാരന്‍ തന്‍െറ വാഗ്ദാനങ്ങളുടെ ഭാഗമാ 
യിരുന്ന മൂടി ക്ഷരം ചെയ്യണം. ഏഴാം ദിവസം 
അവന്‍ ശുദ്ധീകരിക്കപ്പെടുമെന്നതിനാല്‍ അന്ന്‌ 
അവന്‍ തന്‍െറ മൂടി ക്ഷരം ചെയ്യണം. 10അന 
ന്തരം എട്ടാം ദിവസം, നാസീര്‍വ്രതക്കാര൯ രണ്ട്‌ 
ചെങ്ങാലികളെയോ രണ്ടു പ്രാവി൯കുഞ്ഞുങ്ങ 
ളെയോ കൊണ്ടുവന്ന്‌ പുരോഹിതനെ ഏല്ലിക്ക 
ണം. സമ്മേളനക്കൂടാരത്തിന്‍്റെ കവാടത്തില്‍ 
വച്ചുവേണം അവന്‍ അതു പുരോഹിതനെ 
ഏല്പിക്കാന്‍. 1അനന്തരം പുരോഹിതന്‍ അതി 
ലൊന്നിനെ പാപബലിയായി നല്‍കണം. മറ്റേ 
തിനെ അയാള്‍ ഹോമയാഗമായും നല്‍കണം. 
നാസീര്‍വ്രതക്കാരനന്‍െറ പാപപ്രായ ശ്ചിത്തമാ 
യിരിക്കും ഹോമയാഗം. (മൃതദേഹത്തിനടുത്താ 
യിരുന്നതിനാല്‍ അയാള്‍ പാപം ചെയ്യുകയാ 
യിരുന്നു.) ആ സമയം അയാള്‍ തന്‍െറ മൂടി 
ദൈവത്തിനു സമര്‍പ്പിക്കാമെന്ന്‌ വാഗ്ദാനം നട 
ത്തണം. 12അയാള്‍ വീണ്ടും ഒരു വ്രതകാലം 
മുഴുവന്‍ യഹോവയ്ക്കു തന്നെ സമര്‍പ്പിക്കണ 
മെന്നാണിതിനര്‍ത്ഥം. അയാള്‍ ഒരു വയസ്സായ 
ഒരാട്ടി൯കുട്ടിയെ കൊണ്ടുവന്ന്‌ അതിനെ ഒരു 
അപരാധബലിയായി സമര്‍ പച്പിക്കണം. 
അയാളുടെ ആദ്യ വ്രതകാലം അതോടെ 
വിസ്മരിക്കപ്പെടും. അയാള്‍ പുതിയ വ്രതം 
ആരംഭിക്കണം. തന്‍റെ ആദ്യവ്വതകാലത്ത്‌ 
അയാള്‍ ഒരു മൃതദേഹത്തെ സ്പര്‍ശിച്ച അശുദ്ധ 
നായതു കാരണം ഇങ്ങനെ ചെയ്യപ്പെടണം. 

13“വ്രതകാലം അവസാനിച്ചതിനു ശേഷം, 
ഒരു നാസീര്‍വ്രതക്കാര൯ സമ്മേളനക്കൂടാരത്തി 
നെറ പ്രവേശനകവാടത്തിങ്കലേക്കു പോക 
ണം. 14എന്നിട്ടു തന്‍െറ വഴിപാട്‌ യഹോവയ്ക്കു 
സമര്‍പ്പിക്കണം. അവന്‍െറ വഴിപാടുകള്‍: 

യാതൊരു കുറവുമില്ലാത്ത, ഒരു വയസ്സായ 
ഒരു ആണ്‍ കുഞ്ഞാടിനെ ഹോമയാഗമായും 
യാതൊരു കുറവുമില്ലാത്ത, ഒരു വയസ്സായ ഒരു 
പെണ്‍കുഞ്ഞാടിനെ പാപബലിയായും ഒരു 
കുറവുമില്ലാത്തൊരാണാടിനെ സമാധാന 
ബലിയായും; 

പുളിപ്പു ചേര്‍ക്കാത്ത ഒരു കൂട അപ്പം, 
(നേര്‍ത്ത മാവും എണ്ണയും കുഴച്ചുണ്ടാക്കിയ 
അട) എണ്ണ അടയ്ക്കു മീതെ പരക്കണം. ധാന്യ 




















തന്‍െറ മൂടി നീട്ടി വളര്‍ത്തണം. അത്‌ ദൈവ 
ത്തിനുള്ള അയാളുടെ വാഗ്ദാനത്തിന്‍െറ ഒരു 
ഭാഗമാണ്‌. അവന്‍ ആ മുടി ദൈവത്തിന്‌ ഒരു 
വിശുദ്ധസമ്മാനമായി സമര്‍പ്പിക്കണം. അതി 
നാല്‍ അയാള്‍ തന്‍െറ മുടി വ്രതാവസാനം 
വരെ നീട്ടി വളര്‍ത്തണം. 

“ഒരു നാസീര്‍വ്രതക്കാരന്‍ വ്രതകാലത്ത്‌ ഒരു 
മൃതശരീരത്തിനടുത്തേക്കു പോകാന്‍ പാടില്ല. 
എന്തുകൊണ്ടെന്നാല്‍ അയാള്‍ പൂര്‍ണ്ണമായും 
യഹോവയ്ക്കു സമര്‍പ്പിക്കപ്പെട്ടവനാണ്‌. 
"തന്‍െറ തന്നെ അപ്പനോ അമ്മയോ സഹോദ 
രനോ സഹോദരിയോ മരിച്ചാല്‍ പോലും 
അവന്‍ അവരെ സ്പര്‍ശിക്കരുത്‌. അത്‌ അവനെ 
അശുദ്ധനാക്കും. താന്‍ പൂര്‍ണ്ണമായും ദൈവ 








ബലിയും പാനീയയാഗവും ആ വഴിപാടുക 
ളുടെ ഭാഗമായി വേണം. 

16“റവുരോഹിത൯ ഇതെല്ലാം യഹോവയ്ക്കു 
സമര്‍പ്പിക്കണം. അതിനുശേഷം പുരോഹിതന്‍ 
പാപബലിയും ഹോമയാഗവും അര്‍പ്പിക്കു 
കയും വേണം. 17പുളിപ്പു ചേര്‍ക്കാത്ത അപ്പം 
പുരോഹിതന്‍ യഹോവയ്ക്കു നല്‍കണം. അന 
ന്തരം സമാധാനബലിയുടെ ആണാടിനെ 
പുരോഹിതന്‍ വധിക്കണം. ധാന്യബലിയോടും 
പാനീയയാഗങ്ങളോടുമൊപ്പം വേണം അവ 
നിത്‌ യഹോവയ്ക്കു നല്‍കുവാന്‍. 

18*നാസീര്‍വ്രതക്കാര൯ സമ്മേളനക്കൂടാര 
ത്തിന്‍റെ കവാടത്തിങ്കലേക്കു പോകണം, അവി 
ടെവച്ച്‌ അവന്‍, താന്‍ യഹോവയ്ക്കായി വളര്‍ 





ത്തിന്‌ സമര്‍പ്പിക്കപ്പെടുവനാണെന്ന്‌ അവന്‍ 





എല്ലാവരും ... ചെയ്യും “ജനങ്ങള്‍ക്കിടയില്‍ ശപിക്ക 
പ്പെട്ടവളെപ്പോലെയായിരിക്കും അവശ” എന്നര്‍ത്ഥം. 








ത്തിയ മുടി ക്ഷരം ചെയ്യണം. സമാധാന 
ബലിയ്ക്കടിയില്‍ കത്തിക്കൊണ്ടിരിക്കുന്ന 
അഗ്നിയില്‍ അവന്‍ ആ മുടി ഇടണം. 





സംഖ്യകള്‍ 6:19-7:83 


19“നാസീര്‍വ്രതക്കാര൯ തന്‍െറ മുടി മുറിച്ചു 
കളഞ്ഞതിനുശേഷം, പുരോഹിതന്‍ ആണാ 
ടിന്‍െറ വേവിച്ച ചുമലും കൂടയില്‍നിന്ന്‌ പുളി 
പ്പു ചേര്‍ക്കാത്ത വലുതും ചെറുതുമായ അടക 
ളും അയാളുടെ കൈകളില്‍ വെച്ചു കൊടുക്ക 
ണം. 22അനന്തരം പുരോഹിതന്‍ അവ യഹോവ 
യ്ക്കു മുമ്പില്‍ നീരാജനം അര്‍പ്പിക്കണം. 
ഇതാണ്‌ നീരാജനബലി. ഇവ വിശുദ്ധവും 
പുരോഹിതനവകാശപ്പെട്ടതുമാകുന്നു. കൂടാതെ 
ആണാടിന്‍െറ നെഞ്ചും തുടയും യഹോവയ്ക്കു 
മുമ്പില്‍ നീരാജനം അര്‍പ്പിക്കണം. അതിനു 
ശേഷം നാസീര്‍വ്രതക്കാരന്‍ വീഞ്ഞു കുടിക്കാം. 

21“നാസീര്‍വ്രതം നേരുന്നവനെ സംബന്ധി 
ച്ചുള്ള ചട്ടങ്ങള്‍ ഇവയാണ്‌. അയാള്‍ ആ സമ്മാ 
നങ്ങളെല്ലാം യഹോവയ്ക്കു നല്‍കണം. പക്ഷേ, 
ഒരാള്‍ അതിലും വളരെയധികം യഹോവയ്ക്കു 
നല്‍കാന്‍ കഴിവുള്ളവനായിരിക്കാം. അയാള്‍ 
കൂടുതല്‍ വാഗ്ദാനം ചെയ്താല്‍ അതു പാലി 
ക്കണം. പക്ഷേ നാസീര്‍വ്രതനേര്‍ച്ചയുടെ ഈ 
നിയമങ്ങളില്‍ ചേര്‍ത്തിട്ടുള്ള എല്ലാ സാധന 
ങ്ങളും കുറഞ്ഞപക്ഷം അയാള്‍ യഹോവയ്ക്കു 
നല്‍കിയിരിക്കണം.” 











പുരോഹിതന്‍െറ അനുഗ്രഹങ്ങള്‍ 

2യഹോവ മോശെയോടു പറഞ്ഞു, 
23“അവര്‍ യിസ്രായേല്‍ജനതയെ അനുഗ്രഹി 
ക്കേണ്ടതിങ്ങനെയാണെന്നു അഹരോനോടും 
അവന്‍െറ മക്കളോടും പറയുക. അവര്‍ പറ 
യണം: 

24യഹോവ നിങ്ങളെ അനുഗ്രഹിക്കുകയും 
സംരക്ഷിക്കുകയും ചെയ്യട്ടെ. 

25യഹോവ അവന്‍െറ മുഖം നിങ്ങളില്‍ 
പ്രകാശിപ്പിക്കുകയും നിങ്ങളില്‍ കരുണ കാട്ടു 
കയും ചെയ്യട്ടെ. 

26നിങ്ങളുടെ പ്രാര്‍ത്ഥനകള്‍ക്ക്‌ യഹോവ 
മറുപടി പറയുകയും നിങ്ങള്‍ക്കു സമാധാനമരു 
ളുകയും ചെയ്യട്ടെ.” 

27അനന്തരം യഹോവ പറഞ്ഞു, “അങ്ങനെ 
വേണം അഹരോനും പുത്രന്മാരും ജനങ്ങളെ 
അനുഗ്രഹിക്കുവാ൯ എന്റെറ പേരുപയോഗി 
ക്കേണ്ടത്‌. അവരെ ഞാന്‍ അനുഗ്രഹിക്കുകയും 


ചെയ്യും.” 





വിശുദ്ധകൂടാരത്തിന്‍െറ സമര്‍പ്പണം 

മോശെ, വിശുദ്ധകൂടാരം സ്ഥാപിക്കുന്ന 
7 ജോലി പൂര്‍ത്തിയാക്കി. അന്ന്‌ അവന്‍ അതു 
യഹോവയ്ക്കു സമര്‍പ്പിക്കുകയും ചെയ്തു. 
കൂടാരത്തെയും അതിലുള്ള എല്ലാ സാധനങ്ങ 
ളെയും മോശെ അഭിഷേകം ചെയ്തു. യാഗപീ 
വും അതിന്മേലുള്ള എല്ലാ വസ്തുക്കളും 
മോശെ അഭിഷേകം ചെയ്തു. യഹോവയെ 
ആരാധിക്കുവാന്‍ മാത്രമേ ഈ സാധനങ്ങള്‍ 
ഉപയോഗിക്കാവൂ എന്നിതു കാണിക്കുന്നു. 

അനന്തരം യിസ്രായേലിലെ മൂപ്പന്മാര്‍ 
യഹോവയ്ക്കു വഴിപാടുകള്‍ അര്‍പ്പിച്ചു. 
അവര്‍ തങ്ങളുടെ കുടുംബങ്ങളുടെയും ഗോത്ര 
ങ്ങളുടെയും നേതാക്കന്മാരായിരുന്നു. ജനങ്ങ 
ളുടെ എണ്ണമെടുക്കാനുണ്ടായിരുന്ന അതേ ആളു 
കളായിരുന്നു അവര്‍. 3ഈ നേതാക്കന്മാര്‍ യഹോ 
വയ്ക്കു സമ്മാനങ്ങള്‍ കൊണ്ടുവന്നു. അവര്‍ 
ആറു കൂടാരവണ്ടികളും അവ വലിക്കാന്‍ 
പന്ത്രണ്ടു പശുക്കളെയും കൊണ്ടുവന്നു. (ഓരോ 
നേതാക്കളും ഓരോ പശുവിനെ വീതം നല്‍കി. 
രണ്ടു നേതാക്കള്‍ ചേര്‍ന്ന്‌ ഓരോ കൂടാര 





140 


വണ്ടിയും നല്‍കി.) വിശുദ്ധകൂടാരത്തില്‍ വച്ച്‌ 
നേതാക്കള്‍ ഈ സാധനങ്ങള്‍ യഹോവയ്ക്കു 
നല്‍കി. 

യഹോവ മോശെയോടു പറഞ്ഞു, 5*നേതാ 
ക്കളില്‍നിന്ന്‌ ഈ സാധനങ്ങള്‍ സ്വീകരിക്കുക. 
സമ്മേളനക്കൂടാരത്തിലെ ശുശ്രൂഷകള്‍ക്ക്‌ അവ 
ഉപയോഗിക്കാം. ഈ സാധനങ്ങളെല്ലാം ലേവ്യ 
ര്‍ക്കു നല്‍കണം. അവരെ അത്‌ ശുശ്രൂഷ നിര്‍ 
വഹിക്കാന്‍ സഹായിക്കും.” 

അതിനാല്‍ മോശെ കൂടാരവണ്ടികളേയും 
പശുക്കളെയും സ്വീകരിച്ചു. അവന്‍ അതെല്ലാം 
ലേവ്യർക്കു നല്‍കി. "രണ്ടു വണ്ടികളും നാലു 
പശുക്കളെയും അവന്‍ ഗേര്‍ശോന്‍െറ പുത്രന്മാ 
ര്‍ക്കും നല്‍കി. അവര്‍ക്കു ജോലിചെയ്യാനായി 
വണ്ടികളും പശുക്കളും ആവശ്യമായിരുന്നു. 
അനന്തരം മോശെ നാലു വണ്ടികളും എട്ടു 
പശുക്കളെയും മെരാരിയുടെ പുത്രന്മാര്‍ക്കു കൊ 
ടുത്തു. അവര്‍ക്കും പണി ചെയ്യാന്‍ അവ ആവ 
ശ്യമായിരുന്നു. ഇവരുടെയെല്ലാം ജോലിയുടെ 
ചുമതല പുരോഹിതനും അഹരോനന്‍െറ പുത്ര 
നുമായ ഈഥാമാരിനായിരുന്നു ഴകെഹാത്യ 
വംശക്കാര്‍ക്ക്‌ മോശെ വണ്ടിയോ പശുക്ക 
ളെയോ നല്‍കിയില്ല. കാരണം, വിശുദ്ധവസ്തു 
ക്കള്‍ ചുമലിലേന്തുകയായിരുന്നു അവരുടെ 
ജോലി. 1മോശെ യാഗപീഠത്തെ അഭിഷേകം 
ചെയ്തു. അതേദിവസം നേതാക്കന്മാര്‍ യാഗ 
പീഠത്തിലര്‍പ്പിക്കാനുള്ള വഴിപാടുകളും 
കൊണ്ടുവന്നു. അവര്‍ യാഗപീഠത്തില്‍ വഴി 
പാടുകളും അര്‍പ്പിച്ചു. യഹോവ മോശെ 
യോടു പറഞ്ഞു, “ഓരോ ദിവസവും ഒരു 
നേതാവു വീതം തന്‍െറ സമ്മാനങ്ങള്‍ യാഗ 
പീഠത്തില്‍ സമര്‍പ്പിക്കാന്‍ കൊണ്ടുവരണം.” 

1283%വ്വന്ത്ണ്രു നേതാക്കളില്‍ ഓരോരുത്തനും 
അവനവന്‍റെ സമ്മാനങ്ങള്‍ കൊണ്ടുവന്നു. 
അത്‌ ഇവയായിരുന്നു: 

ഓരോ നേതാവും മൂന്നേകാല്‍ പരണ്ടു തൂക്ക 
മുള്ള ഓരോ വെള്ളിത്തളിക കൊണ്ടുവന്നു. 
ഓരോ നേതാവും ഒന്നേമുക്കാല്‍ പരണ്ടു തൂക്ക 
മുള്ള ഓരോ വെള്ളിക്കിണ്ണവും കൊണ്ടുവന്നു. 
ഇവ രണ്ടും ഓദ്യോഗിക അളവനുസരിച്ചു 
തൂക്കിനോക്കിയിരുന്നു. കിണ്ണവും തളികയും 
നേര്‍ത്തമാവ്‌ എ ചേര്‍ത്ത്‌ നിറച്ചിരുന്നു. 
ധാന്യബലിയായി ഉപയോഗിക്കാനായിരുന്നു 
അത്‌. ഓരോ നേതാവും ഓരോ വലിയ സ്വര്‍ണ്ണ 
ത്തവിയും കൊണ്ടുവന്നു. നാല്‍ ഓണ്‍സ്‌ തൂക്ക 
മുണ്ടായിരുന്നു അതിന്‌. അതില്‍ കുന്തിരിക്കം 
നിറച്ചിരുന്നു. 

ഓരോ നേതാവും ഒരു വയസ്സു വീതമുള്ള 
ഒരു കാളക്കുട്ടിയെയും ഒരു ആണാടിനെയും 
ഒരു ആണാട്ടിന്‍കുട്ടിയെയും കൊണ്ടുവന്നു. 
ഹോമയാഗത്തിനുള്ളവയായിരുന്നു ഈ മൃഗ 
ങ്ങള്‍. പാപബലിയായി അര്‍പ്പിക്കാന്‍ ഓരോ 
നേതാവും ഓരോ ആണ്‍കോലാടിനെയും കൊ 
ണ്ടുവന്നു. അവരോരോരുത്തരും രണ്ടു പശു 
ക്കളെയും അഞ്ച്‌ ആണാടുകളെയും അഞ്ചു 
കോലാടുകളെയും ഒരു വയസ്സു പ്രായമുള്ള 
അഞ്ച്‌ ആണാട്ടിന്‍കുട്ടികളെയും കൊണ്ടുവന്നു. 
ഇവയെല്ലാം സാമാധാനബലിക്കുള്ളവയായി 
രുന്നു. 


























വാക്യങ്ങള്‍ 12-83 എബ്രായ ഭാഷയിലെ പാഠത്തില്‍ 
ഓരോ നേതാവും നല്‍കിയത്‌ പ്രത്യേകം പട്ടിക 
യായി പറഞ്ഞിട്ടുണ്ട്‌. എന്നാല്‍ ഓരോ സമ്മാന 
ത്തിനും ഒരേ പാഠമാണ്‌. അതിനാല്‍ അത്‌ എളുപ്പവാ 
യനയ്ക്കുവേണ്ടി ഇങ്ങനെയാക്കിയിരിക്കുന്നു. 





141 


യെഹൂദയുടെ ഗോത്രത്തലവനും അമ്മീനാ 
ദാബിന്‍െറെ പുത്രനുമായ നഹശോന്‍ തന്‍റ 
സമ്മാനങ്ങള്‍ കൊണ്ടുവന്നു. 

രണ്ടാം ദിവസം സൂവാരിന്‍െറ പുത്രനും 
യിസ്സ്റാഖാര്‍വംശത്തിന്‍െറ നേതാവുമായ നെഥ 
നയേല്‍ തന്‍െറ സമ്മാനങ്ങള്‍ കൊണ്ടുവന്നു. 

മൂന്നാം ദിവസം സെബൂലൂന്‍ജനതയുടെ 
നേതാവും ഹേലോനന്‍െെറ പുത്രനുമായ എലീ 
യാബ്‌ തന്‍െറ സമ്മാനങ്ങള്‍ കൊണ്ടുവന്നു. 

നാലാം ദിവസം, രൂബേന്‍൯ജനതയുടെ നായ 
കനും ശെദേയൂരിന്‍െറെ പുത്രനുമായ എല 
സെക്കൂര്‍ തന്‍െറ സമ്മാനങ്ങളുമായി വന്നു. 

അഞ്ചാം ദിവസം, ശിമെയോന്‍െറ ജനതയു 
ടെ നേതാവും സൂരീശദ്ദായിയുടെ പുത്രനുമായ 
ശെലൂമിയേല്‍ തന്‍െറ സമ്മാനങ്ങള്‍ കൊണ്ടു 








9 





വന്നു. 
ആറാം ദിവസം, ഗാദിന്‍െറ ജനതയുടെ 
നേതാവും ദെയൂവേലിന്‍െറെ പുത്രനുമായ 


എലീയാസാഫ്‌ തന്‍െറ സമ്മാനങ്ങള്‍ കൊണ്ടു 
വന്നു. 
ഏഴാം ദിവസം, എഫ്രയീംജനതയുടെ നേതാ 
വും അമ്മീഹൂദിന്‍െറ പുത്രനുമായ എലീശാമാ 
തന്‍െറ സമ്മാനങ്ങളുമായി വന്നു. 
എട്ടാം ദിവസം, മനശ്ശെയുടെ വംശക്കാരുടെ 
നേതാവും പെദാസൂരിനന്‍െറെ പുത്രനുമായ ഗമാ 
ലീയേല്‍ തന്‍െറ സമ്മാനങ്ങളുമായി വന്നു. 

ഒന്‍പതാം ദിവസം, ബെന്യാമീ൯ജനതയുടെ 
നേതാവും ഗിദെയോനിയുടെ പുത്രനുമായ 
അബീദാ൯ തന്‍െറ സമ്മാനങ്ങള്‍ കൊണ്ടു 
വന്നു. 

പത്താം ദിവസം, ദാ൯ജനതയുടെ നേതാവും 
അമ്മീശദ്ദായിയുടെ പുത്രനുമായ അഹീയേ 
സെര്‍ തന്‍െറ സമ്മാനങ്ങളുമായി വന്നു. 

പതിനൊന്നാം ദിവസം, ആശേര്‍വംശത്തി 
ന്‍െറ നേതാവും ഒക്രാന്‍െറ പുത്രനുമായ പഗീ 
യേല്‍ തന്‍െറ സമ്മാനങ്ങള്‍ കൊണ്ടുവന്നു. 

പന്ത്രണ്ടാം ദിവസം, നഫ്താലിവംശക്കാരുടെ 
നേതാവും ഏനാനന്‍െറ പുത്രനുമായ അഹീര 
തന്‍െറ സമ്മാനങ്ങള്‍ കൊണ്ടുവന്നു. 

84അങ്ങനെ യിസ്രായേല്‍ജനതയുടെ നേതാ 
ക്കള്‍ കൊണ്ടുവന്ന സാധനങ്ങളായിരുന്നു അവ 
യെല്ലാം. മോശെ യാഗപീഠം അഭിഷേകം ചെ 
യ്തു സമര്‍പ്പിച്ച സമയത്താണ്‌ അവര്‍ ഇതെ 
ല്ലാം കൊണ്ടുവന്നത്‌. അവര്‍ പന്ത്രണ്ടു വെള്ളി 
ത്തളികകളും പന്ത്രണ്ടു വെള്ളിക്കിണ്ണങ്ങളും 
പന്ത്രണ്ടു സ്വര്‍ണ്ണത്തവികളും കൊണ്ടുവന്നു. 
8ടഖരോ വെള്ളിത്തളികയ്ക്കും മൂന്നേകാല്‍ 
പണ്ടു ഭാരമുണ്ടായിരുന്നു. ഓരോ വെള്ളിക്കി 
es ഒന്നേമുക്കാല്‍ പരണ്ടും ഭാരമുണ്ടാ 
യിരുന്നു. ഒദ്യോഗിക അളവനുസരിച്ച്‌ വെള്ളി 
ത്താലങ്ങള്‍ക്കും വെള്ളിക്കിണ്ണങ്ങള്‍ക്കും കൂടി 
ആകെ അറുപതു പരണ്ടു ഭാരമുണ്ടായിരുന്നു. 
86ധൂപം നിറച്ച പന്ത്രണ്ടു സ്വര്‍ണ്ണത്തവികള്‍ക്ക്‌ 
ഓരോന്നിനും ഓദ്യോഗിക അളവനുസരിച്ച്‌ 
നാലാണ്‍സ്‌ വീതം ഭാരമുണ്ടായിരുന്നു. പന്ത്ര 
ണ്ടു സ്വര്‍ണ്ണത്തവികള്‍ക്കും കൂടി മൂന്നു പരണ്ടാ 
യിരുന്നു ഭാരം. 

8ഹോമയാഗങ്ങള്‍ക്കു കൊണ്ടുവരപ്പെട്ട 
ആകെ മൃഗങ്ങള്‍ പന്ത്രണ്ടു കാളകള്‍, പന്ത്രണ്ടു 
ആണാടുകള്‍, ഒരു വയസ്സായ പന്ത്രണ്ട്‌ ആണ്‍ 
കുഞ്ഞാടുകള്‍ എന്നിങ്ങനെയായിരുന്നു. അവ 
യോടൊപ്പം നല്‍കേണ്ട ധാന്യബലിയും ഉണ്ടാ 
യിരുന്നു. യഹോവയ്ക്കുള്ള പാപബലിക്ക്‌ 














സംഖ്യകള്‍ 7:84-8:11 


88സമാധാനബലിക്കുപയോഗിക്കുവാനും വധി 
ക്കാനുമുള്ള മൃഗങ്ങളെയും നേതാക്കന്മാര്‍ നല്‍കി 
യിരുന്നു. മൃഗങ്ങള്‍ ആകെ ഇരുപത്തിനാലു കാള 
കള്‍, അറുപത്‌ ആണാടുകള്‍, അറുപത്‌ ആണ്‍ 
കോലാടുകള്‍, ഒരു വയസ്സായ അറുപത്‌ ആണ്‍ 
കുഞ്ഞാടുകള്‍ എന്നിവയായിരുന്നു. അങ്ങനെ, 
മോശെ അഭിഷേകം ചെയ്തതിനുശേഷം അവര്‍ 
യാഗപീഠം സമര്‍പ്പിച്ചു. 

69മോശെ സമ്മേളനക്കൂടാരത്തിനുള്ളിലേക്ക്‌ 
യഹോവയോടു സംസാരിക്കാന്‍ പോയി. 
അപോള്‍, യഹോവ തന്നോടു സംസാരിക്കുന്ന 
ശബദം അവന്‍ കേട്ടു. സാക്ഷ്യപെട്ടകത്തിനെറ 
വിശുദ്ധ മൂടിയിന്മേലുള്ള കെരുബുമാലാഖമാര്‍ 
ക്കിടയില്‍ നിന്നായിരുന്നു ആ ശബ്ദം. അങ്ങ 
നെയായിരുന്നു ദൈവം മോശെയോടു സംസാ 
രിച്ചത്‌. 


വിളക്കുകാല്‍ 

യഹോവ മോശെയോടു പറഞ്ഞു, 2“ഞാ൯ 

നിന്നെ കാണിച്ച സ്ഥലങ്ങളില്‍ ഏഴു വിള 
ക്കുകളും വയ്ക്കാന്‍ അഹരോനോടു പറയുക. 
ആ വിളക്കുകള്‍ വിളക്കുകാലിനു മുമ്പിലുള്ള 
പ്രദേശങ്ങളെ പ്രകാശമാനമാക്കും.” 

അഹരോന്‍ അങ്ങനെ ചെയ്തു. അഹരോന്‍ 
വിളക്കുകള്‍ യഥാസ്ഥാനത്തു വയ്ക്കുകയും 
വിളക്കുകാലിന്‍െറ മുന്‍ഭാഗത്ത്‌ പ്രകാശം ചൊ 
രിയത്തക്ക വിധം വിളക്കിന്‍െറ മുഖം തിരിച്ചുവ 
യ്ക്കുകയും ചെയ്തു. യഹോവ മോശെയ്ക്കു 
നല്‍കിയ കല്പന അവന്‍ അനുസരിച്ചു. 4വിളക്കു 
കാല്‍ ഉണ്ടാക്കിയത്‌ ഇങ്ങനെയായിരുന്നു: 
സ്വര്‍ണ്ണം അടിച്ചു പരത്തിയാണത്‌ ഉണ്ടാക്കി 
യത്‌. അടി മുതല്‍ മുകളില്‍ പുഷ്പങ്ങള്‍ വരെ 
സ്വര്‍ണ്ണം അടിച്ചു പരത്തിയാണതുണ്ടാക്കിയത്‌. 
യഹോവ മോശെയ്ക്കു കാണിച്ചുകൊടുത്ത 
അതേ രീതിയിലായിരുന്നു അതു നിര്‍മ്മിക്കപ്പെ 
ട്ടത്‌. 








ലേവ്യരെ സമര്‍പ്പിക്കുന്നു 

യഹോവ മോശെയോടു പറഞ്ഞു, ലേ 
വ്യരെ യിസ്രായേലിലെ മറ്റു ജനങ്ങളില്‍നിന്നും 
വേര്‍തിരിക്കുക. ആ ലേവ്യരെ ശുദ്ധീകരിക്കുക. 
അവരെ ശുദ്ധീകരിക്കാന്‍ നീ ചെയ്യേണ്ടത്‌ 
ഇതെല്ലാമാണ്‌. പാപബലിയില്‍നിന്നുള്ള വിശു 
ദ്ധജലമെടുത്ത്‌ അവരുടെമേല്‍ തളിക്കുക. ആ 
ജലം അവരെ ശുദ്ധീകരിക്കും. അനന്തരം അവര്‍ 
തങ്ങളുടെ ശരീരത്തിലെ രോമം മുഴുവന്‍ ക്ഷനരം 
ചെയ്യുകയും വസ്ത്രങ്ങള്‍ കഴുകുകയും വേണം. 
അതവരുടെ ശരീരത്തെ ശുദ്ധീകരിക്കും. 

“ലേവ്യര്‍ ഒരു കാളക്കുട്ടിയേയും അതോ 
ടൊപ്പം അര്‍പ്പിക്കപ്പെടേണ്ട ധാന്യബലിയും 
കൊണ്ടുവരണം. എണ്ണ ചേര്‍ത്ത മാവാണ്‌ ആ 
ധാന്യബലി. കൂടാതെ മറ്റൊരു കാളയെ പാപ 
ബലിയായും കൊണ്ടുവരണം. ലേവ്യരെ 
സമ്മേളനക്കൂടാരത്തിനു മുമ്പിലുള്ള സ്ഥലത്തേ 
ക്കു കൊണ്ടുവരണം. അനന്തരം യിസ്രായേലി 
ലെ മുഴുവന്‍ ജനതയേയും ആ സ്ഥലത്തു വിളി 
ചുകൂട്ടുക. 1॥ലേവ്യരെ യഹോവയ്ക്കു മുമ്പില്‍ 
കൊണ്ടുവരിക. യിസ്രരായേല്‍ജനത തങ്ങളുടെ 
കൈകള്‍ അവരുടെമേല്‍ വയ്ക്കുക. 1അനന്തരം 
അഹരോന്‍ ലേവ്യരെ യഹോവയ്ക്കു യിസ്ധ്രാ 
യേലുകാരുടെ ഒരു വഴിപാടെന്ന പോലെ സമര്‍ 
പ്പിക്കണം. അങ്ങനെ ലേവ്യര്‍ യഹോവയിക്കുള്ള 














പന്ത്രണ്ട ആണ്‍കോലാടുകളും ഉണ്ടായിരുന്നു. 


തങ്ങളുടെ ജോലികള്‍ ചെയ്യാന്‍ തയ്യാറാകും. 


സംഖ്യകള്‍ 8:12-9:12 


12“ലേവ്യരോട്‌ തങ്ങളുടെ കൈകള്‍ കാളക 
ളുടെ തലകളില്‍ വയ്ക്കാന്‍ പറയുക. ഒരു കാള 
യഹോവയ്ക്കുള്ള ഒരു പാപബലിയായിരിക്കും. 
മറ്റേതിനെ യഹോവയ്ക്കുള്ള ഹോമയാഗമായും 
ഉപയോഗിക്കണം. ഈ വഴിപാടുകള്‍ ലേവ്യരെ 





142 


2അപ്വോള്‍ യഹോവ മോശെയോടു പറ 
ഞ്ഞു, “്ലേവൃര്‍ക്കുള്ള ഒരു പ്രത്യേക കല്ലനയാ 
ണിത്‌: ഇരുപത്തഞ്ചോ അതിലധികമോ പ്രായ 
മായ എല്ലാ ലേവ്യരും സമ്മേളനക്കൂടാരത്തില്‍ 
വന്ന്‌ ജോലി പങ്കുവയ്ക്കണം. പക്ഷേ അമ്പതു 








ശുദ്ധീകരിക്കും. 3ലേവ്യരോട്‌ അഹരോന്‍െറയും 
അവന്‍െറ പുത്രന്മാരുടെയും മുമ്പില്‍ വന്നു 
നില്‍ക്കാന്‍ ആവശ്യപ്പെടുക. എന്നിട്ട ലേവ്യരെ 
യഹോവയ്ക്കു നീരാജനാര്‍പ്പണമായി അര്‍പ്പി 
ക്കുക. ഇതു ലേവ്യരെ ശുദ്ധീകരിക്കുകയും അവ 
രെ ദൈവത്തിനുവേണ്ടി ഒരു വിശുദ്ധജോലിക്കു 
നിയോഗിക്കുമെന്നു തെളിയിക്കുകയും ചെയ്യും. 
അവര്‍ യിസ്രായേലിലെ മറ്റു ജനങ്ങളില്‍നിന്നും 
വൃത്യസ്തരായിരിക്കും. ലേവ്യര്‍ എനിക്കുള്ളവ 
രായിരിക്കും. 

15“അങ്ങനെ ലേവ്യരെ ശുദ്ധീകരിക്കുക. 
അവരെ യഹോവയ്ക്കു A here ചെ 
യ്യുക. ഒരു നീരാജനാര്‍പ്പണമായി വേണം അവ 
രെ സമര്‍പ്പിക്കാന്‍. നീ ഇതു ചെയ്തതിനു 
ശേഷം അവര്‍ക്ക്‌ സമ്മേളനക്കൂടാരത്തില്‍ വന്ന്‌ 
ശുശ്രൂഷകള്‍ നടത്താം. യിസ്രായേല്‍ജനത 
ലേവ്യരെ എനിക്കു തരണം. അവര്‍ എന്‍റ 
താണ്‌. മുമ്പ്‌ ഒരിക്കല്‍ എല്ലാ യിസ്രായേലു 
കാരും തങ്ങളുടെ ആദ്യജാതനെ എനിക്കു തരണ 
മെന്ന്‌ ഞാന്‍ പറഞ്ഞിരുന്നു. എന്നാലിപ്പോള്‍ 
ഞാന്‍ യിസ്ധ്രായേലിലെ മറ്റു കുടുംബങ്ങളിലെ 
ആദ്യജാതന്മാര്‍ക്കു പകരം ലേവ്യരെ എടു 
ക്കുന്നു. '%ഠിസ്രായേലിലെ ആദ്യം ജനിക്കുന്ന 
എല്ലാ ആണുങ്ങളും എനിക്കുള്ളതാണ്‌. അതൊരു 
മനുഷ്യനോ മൃഗമോ എന്ന വൃത്യാസമില്ലാതെ 
അവ എന്റേതാണ്‌. എന്തെന്നാല്‍ ഈജിപ്തില്‍ 
ആദ്യജാതരായ എല്ലാ കുട്ടികളെയും മൃഗങ്ങളെ 
യും ഞാന്‍ കൊന്നു. ആദ്യജാതന്മാരെ ഞാന്‍ 
എന്റേതായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. 
18 എന്നാലിപ്പോള്‍ അവരുടെ സ്ഥാനത്ത്‌ ഞാന്‍ 
ലേവ്യരെ എടുക്കുന്നു. യിസ്രായേലിലെ മറ്റു 
കുടുംബങ്ങളിലെ ആദ്യജാതന്മാരുടെ സ്ഥാനത്ത്‌ 
ഞാന്‍ ലേവ്യരെ എടുക്കുന്നു. യിസ്രായേലിലെ 
എല്ലാ ജനതകള്‍ക്കുമിടയില്‍ നിന്നാണ്‌ ലേവ്യ 
രെ ഞാന്‍ തെരഞ്ഞെടുത്തത്‌. അവരെ ഞാന്‍ 
അഹരോനും പുത്രന്മാര്‍ക്കും സമ്മാനമായി നല്‍ 
കിയിരുന്നു. സമ്മേളനക്കൂടാരത്തിലെ ശുശ്രൂഷ 
കള്‍ അവര്‍ ചെയ്യട്ടെ. യിസ്രായേലിലെ എല്ലാ 
ജനങ്ങള്‍ക്കുമായി അവര്‍ ശുശ്രൂഷ നടത്തും. 
യിസ്രായേല്‍ജനതയെ ശുദ്ധീകരിക്കുവാനുള്ള 














വയസ്സായാല്‍ ഒരാള്‍ ആ ജോലിയില്‍നിന്നും 
വിരമിക്കണം. വീണ്ടും അയാള്‍ ജോലി ചെയ്യേ 
ണ്ടതില്ല. 2അമ്പതു വയസ്സോ അതിലധികമോ 
പ്രായമുള്ളവര്‍ തങ്ങളുടെ സഹോദരന്മാരെ 
സമ്മേളനക്കൂടാരത്തിലെ ശുശ്രൂഷയില്‍ സഹാ 
യിക്കട്ടെ. പക്ഷേ ആ ജോലി അവര്‍ മാത്രം 
ചെയ്യരുത്‌. ലേവ്യരെ ആ ജോലിക്കു തെരഞ്ഞെ 
ടുക്കുമ്പോള്‍ നിങ്ങള്‍ ഇതെല്ലാം ചെയ്യണം.” 





പെസഹ 

യഹോവ സീനായിമരുഭൂമിയില്‍വച്ച്‌ 

മോശെയോടു സംസാരിച്ചു. യിസ്രായേല്‍ജ 
നത ഈജിപ്തില്‍നിന്നും മോചിതരായതിനന്‍െറ 
രണ്ടാം വര്‍ഷത്തെ ആദ്യമാസമായിരുന്നു അത്‌. 
യഹോവ മോശെയോടു പറഞ്ഞു, 2“നിര്‍ദ്ദിഷ്ട 
സമയത്തു തന്നെ പെസഹ ആഘോഷിക്കു 
വാന്‍ യിസ്രായേല്‍ജനതയോടു പറയുക. 3ഈ 
മാസം പതിനാലാം തീയതി സായാഹ്നത്തില്‍ 
പെസഹ ഭക്ഷണം അവര്‍ കഴിക്കണം. നിര്‍ദ്ദി 
ഷ്ടസമയത്തു തന്നെ അവരതു പെസഹയുടെ 


എല്ലാ നിയമങ്ങളും അനുസരിച്ചുകൊണ്ട്‌ 
ചെയ്യണം.” 
4അതിന്ാാല്‍ മോശെ യിസ്രായേൽല്‍ജനത 


യോട്‌ പെസഹ ആഘോഷിക്കുവാന്‍ പറഞ്ഞു. 
ആദ്യത്തെ മാസം പതിനാലാം തീയതി സായാ 
ഹത്തില്‍ സീനായിമരുഭൂമിയില്‍വച്ച്‌ ജനങ്ങള്‍ 
പെസഹ ആചരിച്ചു. യഹോവ മോശെയോടു 
കല്പിച്ചതു പോലെ തന്നെയാണ്‌ ജനങ്ങള്‍ പ്രവ 
ര്‍ത്തിച്ചത്‌. 

എന്നാല്‍ ജനങ്ങളില്‍ ചിലര്‍ അന്നു പെസഹ 
ആചരിച്ചില്ല. ഒരു മൃതശരീരത്തെ സ്പര്‍ശിക്കു 
കയാല്‍ അവര്‍ അശുദ്ധരായിരുന്നു. അതിനാല്‍ 
അവരന്ന്‌ മോശെയുടെയും അഹരോന്‍െറയും 
അടുത്തേക്കു പോയി. "അവര്‍ മോശെയോടു 
പറഞ്ഞു, “ഞങ്ങള്‍ ഒരു മൃതശരീരത്തില്‍ സ്പര്‍ 
ശിച്ച്‌ അശുദ്ധരായി. നിര്‍ദ്ദിഷ്ടസമയത്ത്‌ 
യഹോവയ്ക്കു സമ്മാനങ്ങള്‍ നല്‍കുവാന്‍ 
പുരോഹിതര്‍ ഞങ്ങളെ അനുവദിച്ചില്ല. അതി 
നാല്‍ മറ്റു യിസ്രായേല്‍കാരോടൊപ്പം പെസഹ 
ആചരിക്കുവാന്‍ ഞങ്ങള്‍ക്കു കഴിഞ്ഞില്ല. ഞങ്ങ 











ബലികള്‍ നടത്തുവാന്‍ അവര്‍ സഹായിക്കും. 
വിശുദ്ധസ്ഥലത്തിനു സമീപമെത്തുമ്പോള്‍ 
വലിയ രോഗങ്ങളോ കുഴപ്പങ്ങളോ യിസ്രായേ 
ല്‍ജനതയ്ക്ക്‌ ഉണ്ടാവുകയില്ല.” 

20അതിന്റാല്‍ മോശെയും അഹരോനും 
യിസ്രായേലിലെ മറ്റെല്ലാ ജനതയും യഹോ 
വയെ അനുസരിച്ചു. യഹോവ മോശെയോടു 
കല്ലിച്ചതെല്ലാം അവര്‍ ലേവ്യരോടു ചെയ്തു. 
മിലേവ്യര്‍ വെള്ളത്തില്‍ നനച്ചു കുളിച്ചു. അന 
ന്തരം അഹരോന്‍ അവരെ നീരാജനാര്‍പ്പണ 
മായി യഹോവയ്ക്കു സമര്‍പ്പിച്ചു. അഹരോന്‍ 
അവരുടെ പാപങ്ങളെ മൂടുന്ന വഴിപാടുകളര്‍ 
പ്പിച്ച്‌ അവരെ ശുദ്ധീകരിച്ചു. 22അതിനു ശേഷം, 
ലേവ്യര്‍ സമ്മേളനക്കൂടാരത്തില്‍ ശുശ്രൂഷകള്‍ 
നടത്താന്‍ വന്നു. അഹരോനും പുത്രന്മാരും അവ 
രെ നിരീക്ഷിച്ചു. ലേവൃരുടെ ജോലികളുടെ 
ചുമതല അവര്‍ക്കായിരുന്നു. യഹോവ മോശെ 
യോടു കല്ലിച്ചതുപോലെയൊക്കെ അഹരോനും 
പുത്രന്മാരും ചെയ്തു. 











ളെന്താണ്‌ ചെയ്യേണ്ടത്‌?” 

മോശെ അവരോടു പറഞ്ഞു, “ഇതേപ്പറ്റി 
എന്താണു പറയാനുള്ളതെന്നു യഹോവയോടു 
ഞാന്‍ ചോദിക്കാം.” 

അപ്പോള്‍ യഹോവ മോശെയോടു പറ 
ഞ്ഞു, “യിസ്സായേല്‍ജനതയോട ഇങ്ങനെ പറ 
യുക: ഈ ചട്ടം നിങ്ങള്‍ക്കും നിങ്ങളുടെ പിന്‍ 
ഗാമികള്‍ക്കും വേണ്ടിയുള്ളതാണ്‌. നിര്‍ദ്ദിഷ്ട 
സമയത്ത്‌ പെസഹ ആചരിക്കാന്‍ ഒരാള്‍ക്കു 
കഴിഞ്ഞില്ലെന്നു വരാം. ഒരു മൃതശരീരം സ്പര്‍ശി 
ക്കുകയാല്‍ അയാള്‍ അശുദ്ധനായതായിരിക്കാം 
കാരണം. അല്ലെങ്കില്‍ അയാള്‍ ഒരു യാത്രയില്‍ 
ദൂരെയായിരുന്നിരിക്കാം. മറ്റൊരു സമയത്ത്‌ 
അയാള്‍ പെസഹ ആചരിക്കാന്‍ സന്നദ്ധനാ 
കണം. രണ്ടാം മാസത്തിന്‍റെ പതിനാലാം ദിവ 
സം അയാള്‍ അതാചരിച്ചിരിക്കണം. അപ്പോള്‍ 
അവന്‍ കുഞ്ഞാടിനെ തിന്നണം. പുളിപ്പു ചേര്‍ 
ക്കാത്ത അപ്പം, കയ്ക്കുന്ന സസ്യങ്ങള്‍ എന്നി 
വയും തിന്നണം. പിറ്റേന്നു കാലത്തേക്ക്‌ 








143 


അയാള്‍ ആ ഭക്ഷണം മിച്ചം വച്ചേക്കരുത്‌. 
കുഞ്ഞാടിന്‍റെ എല്പുകളിലൊന്നും അയാള്‍ 
മുറിക്കുകയും ചെയ്യരുത്‌. പെസഹയുടെ എല്ലാ 
നിയമങ്ങളും അവര്‍ അനുസരിക്കണം. 3പക്ഷേ 
കഴിയുന്നവരെല്ലാം നിര്‍ദ്ദിഷ്ടസമയത്തു തന്നെ 
പെസഹ ആചരിക്കണം.ശുദ്ധിയുള്ളവനും ദൂരെ 
യാത്രയിലല്ലാത്തവനുമാണെങ്കില്‍ ഏതൊരു 
വനും ഒഴിഞ്ഞുനില്‍ക്കാന്‍ പാടില്ല. ശരിയായ 
സമയത്ത്‌ അയാള്‍ പെസഹ ആചരിക്കുന്നില്ലെ 
ങ്കില്‍ അയാളെ സമൂഹത്തില്‍നിന്നും ഒറ്റപ്പെടു 
ത്തണം. അവന്‍ പാപിയും ശിക്ഷിക്കപ്പെടേണ്ട 
വനുമാണ്‌. കാരണം, ശരിയായ സമയത്ത്‌ 
അവന്‍ യഹോവയ്ക്കു വഴിപാടുകള്‍ കൊണ്ടു 
വന്നില്ല. 

14“യഹോവയുടെ പെസഹയില്‍ നിങ്ങളോ 
ടൊപ്പം പങ്കുപറ്റാന്‍, നിങ്ങള്‍ക്കിടയില്‍ വസി 
ക്കുന്ന വിദേശി ആഗ്രഹിക്കാം. പെസഹയുടെ 
ചട്ടങ്ങള്‍ക്കു വിധേയമായി അയാളെ അതിന 
നുവദിക്കാം. എല്ലാവര്‍ക്കും ഒരേ നിയമങ്ങ 


ക 


ളാണ്‌. 





മേഘവും അഗ്നിയും 
15വിശുദ്ധകൂടാരം, അതായത്‌ കരാറിന്‍െറ 
കൂടാരം സ്ഥാപിച്ച ദിവസം യഹോവയുടെ 
മേഘം അതിനെ പൊതിഞ്ഞു. രാത്രിയില്‍ 
വിശുദ്ധകൂടാരത്തിനുമേലുള്ള മേഘം അഗ്നി 
പോലെ കാണപ്പെട്ടു. 1മേഘം വിശുദ്ധകൂടാര 
ത്തിനുമേല്‍ എപ്പോഴും തങ്ങിനിന്നു. രാത്രിയില്‍ 
മേഘം അഗ്നിപോലെ കാണപ്പെടുകയും 
ചെയ്തു. 17വിശുദ്ധകൂടാരത്തിനുമേലുള്ള അതി 
ന്‍െറ സ്ഥാനത്തുനിന്നും മേഘം നീങ്ങിയപ്പോള്‍ 
യിസ്രായേലുകാര്‍ അതിനെ പിന്തുടര്‍ന്നു. 
മേഘം നില്‍ക്കുമ്പോള്‍, അവിടെ വേണം 
യിസ്രായേലുകാര്‍ പാളയമടിക്കാന്‍. 18ഇങ്ങനെ 
യാണ്‌ യഹോവ യിസ്രായേലുകാരെ എപ്പോള്‍ 
നീങ്ങണമെന്നും എപ്പോള്‍ നില്‍ക്കണമെന്നും 
പാളയമടിക്കണമെന്നുമൊക്കെ കാണിച്ചു 
കൊടുത്തത്‌. മേഘം വിശുദ്ധകൂടാരത്തിനുമേല്‍ 
തങ്ങിയിരിക്കവേ ജനങ്ങള്‍ അവിടെത്തന്നെ 
പാളയമടിച്ചു. 
ചിലപ്പോള്‍ മേഘം വിശുദ്ധകൂടാരത്തിനു 
മേല്‍ വളരെനേരം തങ്ങും. യിസ്രായേലുകാര്‍ 
യഹോവയെ അനുസരിക്കുകയും അവിടെ 
നിന്ന്‌ അനങ്ങാതിരിക്കുകയും ചെയ്തു. 20ചില 
പ്പോള്‍ മേഘം വിശുദ്ധകൂടാരത്തിനുമേല്‍ കുറേ 
നാള്‍ നില്‍ക്കും. അതിനാല്‍ ജനങ്ങള്‍ യഹോവ 
യുടെ കല്പനയനുസരിച്ച്‌ നീങ്ങുന്ന മേഘത്തെ 
പിന്തുടരും. 1ചിലപ്പോള്‍ മേഘം രാത്രിയില്‍ 
മാത്രം തങ്ങും. പിറ്റേന്നു കാലത്ത്‌ നീങ്ങുകയും 
ചെയ്യും. അപ്പോള്‍ ആളുകള്‍ തങ്ങളുടെ സാധ 
നങ്ങള്‍ വാരിക്കെട്ടി യാത്രയാകും. മേഘം പക 
ലോ രാത്രിയിലോ നീങ്ങിയാല്‍ ജനങ്ങള്‍ 
അതിനെ പിന്തുടരും. 2മേഘം വിശുദ്ധകൂടാര 
ത്തിനുമേല്‍ രണ്ടു ദിവസമോ ഒരു മാസമോ 
ഒരു വര്‍ഷമോ തങ്ങിയാലും അവര്‍ യഹോവ 
യുടെ ആജ്ഞ പാലിക്കും. അവര്‍ അവിടെത്ത 
ന്നെ തങ്ങുകയും മേഘം നീങ്ങുംവരെ ചലിക്കാ 
തിരിക്കുകയും ചെയ്യും. അനന്തരം മേഘം അതി 
ന്‍െറ സ്ഥാനത്തുനിന്നും ഉയരുകയും നീങ്ങുക 
യും ചെയുമ്പോള്‍ ജനങ്ങളും നീങ്ങും. 24അങ്ങ 
നെ ജനങ്ങള്‍ യഹോവയുടെ കല്പനകള്‍ പാലി 
ച്ചു. പാളയമടിക്കാന്‍ യഹോവ പറഞ്ഞപ്പോള്‍ 
അവരങ്ങനെ ചെയ്തു. നീങ്ങാന്‍ യഹോവ 
പറഞ്ഞപ്പോള്‍ അവര്‍ നീങ്ങി.സശ്രദ്ധം അവ 














സംഖ്യകള്‍ 9:13-10:14 


രതു നിരീക്ഷിക്കുകയും മോശെയ്ക്കു യഹോവ 
നല്‍കിയ കല്പനകള്‍ അനുസരിക്കുകയും 
ചെയ്തു. 


വെള്ളിക്കാഹളങ്ങള്‍ 
] യഹോവ മോശെയോടു പറഞ്ഞു, 
“രണ്ടു കാഹളങ്ങളുണ്ടാക്കുക. വെള്ളി 


അടിച്ചു പരത്തി വേണം കാഹളങ്ങളുണ്ടാക്കു 
വാന്‍. ജനങ്ങളെ വിളിച്ചു കൂട്ടുന്നതിനും 
നീങ്ങാന്‍ സമയമായെന്ന്‌ അവരെ അറിയിക്കു 
ന്നതിനും വേണ്ടിയുള്ളതാണ്‌ ഈ കാഹളങ്ങള്‍. 
ഈ രണ്ടു കാഹളങ്ങളും ഈതുമ്പോള്‍ ജനങ്ങള്‍ 
സമ്മേളനക്കൂടാരത്തിന്‍റെറ കവാടത്തില്‍ ഒത്തു 
ചേരണം. പക്ഷേ ഒരു കാഹളം മാത്രമേ നീ 
ഉനതിയുള്ളൂവെങ്കില്‍ യിസ്രായേലിലെ പന്ത്ര 
ണ്ടു വംശങ്ങളുടെയും നേതാക്കന്മാര്‍ മാത്രമേ 
നിന്നെ വന്നു കാണേണ്ടതുള്ളൂ. 

ടഹസ്വമായ കാഹളധ്വനി മാത്രം മുഴക്കുക 
യാണെങ്കില്‍ പാളയം നീങ്ങാനുള്ള സൂചനയാ 
യിരിക്കും അത്‌. ആദ്യത്തെ കാഹളധ്വനി മുഴക്കു 
മ്പോള്‍ സമ്മേളനക്കൂടാരത്തിന്‍െറ കിഴക്കുവശ 
ത്തുള്ള ഗോത്രക്കാര്‍ നീങ്ങിത്തുടങ്ങണം. രണ്ടാ 
മത്തെ തവണ നീ കാഹളധ്വനി മുഴക്കുമ്പോള്‍ 
സമ്മേളനക്കൂടാരത്തിനെറെ തെക്കുഭാഗത്തുള്ള 
ഗോത്രക്കാര്‍ നീങ്ങിത്തുടങ്ങണം. 7പക്ഷേ ഒരു 
പ്രത്യേകകാര്യത്തിന്‌ ജനങ്ങളെ മുഴുവന്‍ വിളി 
ച്ചുകൂട്ടണമെന്നുണ്ടെങ്കില്‍ വ്യത്യസ്തമായ രീതി 
യില്‍ ദീര്‍ഘമായൊരു കാഹളധ്വനി മുഴക്കണം. 
പപുരോഹിതന്മാരായ അഹരോന്‍െറ പുത്രന്മാര്‍ 
മാത്രമേ കാഹളം മുഴക്കാവൂ. ഇതു നിങ്ങള്‍ക്കു 
തലമുറകളിലൂടെ നിലനില്‍ക്കുന്ന നിയമമായി 
രിക്കും. 

“നിങ്ങള്‍ നിങ്ങളുടെ നാട്ടില്‍ത്തന്നെ നിങ്ങ 
ളുടെ ശത്രുക്കളെ നേരിടുമ്പോള്‍ കാഹളങ്ങള്‍ 
ഉച്ചത്തില്‍ ഹ്രസ്വമായി മുഴക്കണം. നിങ്ങളുടെ 
ദൈവമായ യഹോവ നിങ്ങളുടെ വിളികേള്‍ 
ക്കുകയും നിങ്ങളെ ശത്രുക്കളില്‍നിന്നും രക്ഷി 
ക്കുകയും ചെയ്യും. 10വിശുദ്ധസമ്മേളനങ്ങള്‍, 
അമാവാസി, സന്തോഷദിനങ്ങള്‍ എന്നീ സമയ 
ങ്ങളിലൊക്കെ നിങ്ങള്‍ ഈ കാഹളങ്ങള്‍ മുഴക്ക 
ണം. ഹോമയാഗവും സമാധാനബലിയും നല്‍ 
കുമ്പോള്‍ നിങ്ങള്‍ കാഹളം മുഴക്കണം. നിങ്ങ 
ളുടെ ദൈവമായ യഹോവ നിങ്ങളെ ഓര്‍മ്മി 
ക്കാനുള്ള മാര്‍ഗ്ഗമാണിത്‌. ഇങ്ങനെ ചെയാന്‍ 
ഞാന്‍ നിങ്ങളോടു കല്ലിക്കുന്നു. നിങ്ങളുടെ ദൈ 
വമായ യഹോവ ഞാനാകുന്നു.” 


യിസ്രായേല്‍ജനത താവളം മാറുന്നു 

11യിസ്രായേല്‍ജനത ഈജിപ്തു വിട്ടതിനന്‍െറ 
രണ്ടാം വര്‍ഷം രണ്ടാം മാസം ഇരുപതാം തീയതി 
മേഘം കരാറിന്‍െറ കൂടാരത്തിനു മുകളില്‍ 
നിന്ന്‌ ഉയര്‍ന്നു. 2അതിനാല്‍ യിസന്ധായേല്‍ 
ജനത തങ്ങളുടെ യാത്രയാരംഭിച്ചു. സീനായി 
മരുഭൂമിയില്‍നിന്നും പുറപ്പെട്ട അവര്‍ പാരാ൯ 
മരുഭൂമിയില്‍ മേഘം നില്‍ക്കുംവരെ യാത്ര തുടര്‍ 
ന്നു. ഇതാദ്യമായാണ്‌ ജനങ്ങള്‍ തങ്ങളുടെ 
പാളയം മാറിയത്‌. യഹോവ മോശെയോടു 
കല്ലിച്ചതനുസരിച്ചാണവര്‍ നീങ്ങിയത്‌. 

14യെഹൂദയുടെ പാളയത്തിലെ സംഘങ്ങളാ 
ണാദ്യം നീങ്ങിയത്‌. തങ്ങളുടെ കൊടിക്കീഴി 
ലാണവര്‍ നീങ്ങിയത്‌. ആദ്യസംഘം യെഹൂദ 
യൂടെ ഗോത്രമായിരുന്നു. അമ്മീനാദാബിനന്‍െറ 
പുത്രനായ നഹശോനായിരുന്നു ആ സംഘത്തി 





സംഖ്യകള്‍ 10:15-11:8 


ന്‍െറ നായകന്‍. 15അടുത്തത്‌ യിസ്സ്റാഖാരിന്‍റെറ 
ഗോത്രമായിരുന്നു. സൂവാരിന്‍െറ പുത്രനായ 
നെഥനയേലായിരുന്നു അവരുടെ നായകന്‍. 
തുടര്‍ന്ന്‌ സെബൂലൂന്‍െറ ഗോത്രക്കാരാണു 
വന്നത്‌. ഹേലോനന്‍െറ പുത്രനായ എലീയാബാ 
യിരുന്നു അവരുടെ നായകന്‍. 

17അനന്തരം വിശുദ്ധകൂടാരം അഴിച്ചെടുത്തു. 
ഗെര്‍ശോനന്‍െറയും മെരാരിയുടെയും വംശക്കാര്‍ 
അതു ചുമന്നു. അതിനാല്‍ ഈ കുടുംബങ്ങളില്‍ 
നിന്നുള്ളവര്‍ വരിയില്‍ അടുത്തടുത്തായി. 

18പിന്നീട്‌ രൂുബേന്‍െറെ പാളയത്തില്‍നിന്നുള്ള 
സംഘങ്ങള്‍ ആണ്‌ വന്നത്‌. അവര്‍ അവരുടെ 
കൊടിക്കീഴില്‍ സഞ്ചരിച്ചു. ആദസംഘം 
രൂബേന്റെ ഗോത്രക്കാരായിരുന്നു. ശെദേയൂരി 
ന്‍െറ പുത്രനായ എലീസൂര്‍ ആയിരുന്നു അവ 
രുടെ നായകന്‍. പിന്നെ വന്നത്‌ ശിമെയോ 
ന്‍െറ ഗോത്രക്കാരായിരുന്നു. സൂരീശദ്ദായിയുടെ 
പുത്രനായ ശെലൂമിയേലായിരുന്നു അവരുടെ 
നേതാവ്‌,. 22അടുത്തത്‌ ഗാദിന്‍െറ ഗോത്രക്കാര്‍. 
ദെയൂവേലിന്‍െറ പുത്രന്‍ എലീയാസാഫ്‌ 
ആയിരുന്നു അവരുടെ നായകന്‍. പിന്നെ 
കെഹാത്തിന്‍െറ കുടുംബക്കാര്‍ വന്നു. വിശുദ്ധ 
സ്ഥലത്തുള്ള വിശുദ്ധവസ്തുക്കള്‍ അവര്‍ ചുമ 
ന്നിരുന്നു. മറ്റുള്ളവര്‍ വിശുദ്ധവസ്തുക്കളുമായി 
പുതിയ പാളയസ്ഥലത്തേക്ക്‌ എത്തുമ്പോ 
ഴേക്കും വിശുദ്ധകൂടാരമുറപ്പിക്കണം. 

22അടുത്തതായി എഫ്രയീമിന്റെ പാളയ 
ത്തില്‍നിന്നുള്ള സംഘങ്ങളാണു വന്നത്‌. അവര്‍ 
അവരുടെ കൊടിക്കീഴില്‍ നീങ്ങി. ആദ്യസംഘം 
എഫ്രയീമിന്‍െറ വംശക്കാരായിരുന്നു. അമ്മീഹൂ 
ദിന്‍െറ പുത്രനായ എലീശാമാ ആയിരുന്നു ആ 
സംഘത്തിന്‍റെ നായകന്‍. 2അടുത്തതായി 
വന്നത്‌ മനശ്ശേയുടെ ഗോത്രക്കാരാണ്‌. പെദാ 
സൂരിന്‍െറ പുത്രനായ ഗമാലീയേലായിരുന്നു 
അവരുടെ നേതാവ്‌. 24പിന്നീട വന്നത്‌ ബെന്യാ 
മീന്‍െറ ഗോത്രക്കാരായിരുന്നു. ഗിദെയോനി 
യുടെ പുത്രനായ അബീദാനായിരുന്നു അവ 
രുടെ നേതാവ്‌. 

25ആ നിരയില്‍ അവസാനമായി വന്ന മൂന്നു 
ഗോത്രക്കാര്‍ മറ്റു ഗോത്രക്കാരുടെ പിന്‍നിരക്കാ 
രായിരുന്നു. അവര്‍ ദാന്റെ പാളയത്തില്‍ 
നിന്നുള്ള സംഘങ്ങളായിരുന്നു. അവര്‍ തങ്ങ 
ളുടെ കൊടിക്കീഴിലായിരുന്നു നീങ്ങിയിരുന്നത്‌. 
അതില്‍ ആദ്യസംഘം ദാന്‍െറ ഗോത്രക്കാരായി 
രുന്നു. അമ്മീശദ്ദായിയുടെ പുത്രനായ അഹീ 
യേസെര്‍ ആയിരുന്നു അവരുടെ നായകന്‍. 
2അടുത്തതായി ആശേരിന്‍െറെ ഗോത്രക്കാര്‍ 
വന്നു. ഒക്രാന്‍െറ പുത്രനായ പഗീയേലായി 
രുന്നു അവരെ നയിച്ചിരുന്നത്‌. 27അനന്തരം നഫ്‌ 
താലിയുടെ ഗോത്രക്കാര്‍ വന്നു. ഏനാനന്‍െറ 
പുത്രന്‍ അഹീര അവരെ നയിച്ചു. അങ്ങനെ 
യായിരുന്നു യിസ്രായേല്‍ജനത ഒരിടത്തു 
നിന്നും മറ്റൊരിടത്തേക്കു നീങ്ങിയിരുന്നത്‌. 

29മോശെയുടെ ഭാര്യാപിതാവും മിദ്യാന്യനു 
മായിരുന്ന രെയൂവേലിനന്‍െറെ പുത്രനായിരുന്നു 
ഹോബാബ്‌. മോശെ ഹോബാബിനോടു പറ 
ഞ്ഞു, “ദൈവം ഞങ്ങള്‍ക്കു വാഗ്ദാനം ചെയ്ത 
സ്ഥലത്തേക്കു ഞങ്ങള്‍ പോകുകയാണ്‌. ഞങ്ങ 
ളോടൊത്തു വരിക, ഞങ്ങള്‍ നിങ്ങളോടു നന്മ 
കാണിക്കാം. യിന്രായേല്‍ജനതയ്ക്ക്‌ യഹോവ 
അനേകം നന്മകള്‍ വാഗ്ദാനം ചെയ്തിരി 
ക്കുന്നു.” 

പക്ഷേ ഹോബാബ്‌ മറുപടി പറഞ്ഞു, 
“ഇല്ല, ഞാ൯ നിങ്ങളോടൊത്തു വരുന്നില്ല. 














144 


എനിക്ക്‌ എന്‍െറ മാതൃരാജ്യത്ത്‌ എന്‍െറയാളുക 
ളൂടെയടുത്തേക്കു പോകാനാണാഗ്രഹം.” 

31അപ്പോള്‍ മോശെ പറഞ്ഞു, “ദയവായി 
ഞങ്ങളെ വിട്ടുപോകാതിരിക്കുക. നിനക്ക്‌ 
ഞങ്ങളേക്കാള്‍ നന്നായി മരുഭൂമിയെ അറിയാം. 
നിനക്കു ഞങ്ങളുടെ മാര്‍ഗ്ഗദര്‍ശകനാകാം. 32നീ 
ഞങ്ങളോടൊത്തു വരികയാണെങ്കില്‍ യഹോ 
വ ഞങ്ങള്‍ക്കു തരുന്ന എല്ലാ നന്മയുടെയും 
പങ്കു നീയുമായി പങ്കുവയ്ക്കാം.” 

അതിനാല്‍ ഹോബാബ്‌ അത്‌ അംഗീക 
രിച്ചു. അവര്‍ യഹോവയുടെ മലയില്‍നിന്നുള്ള 
യാത്രയാരംഭിക്കുകയും ചെയ്തു. പുരോഹിത 
ന്മാര്‍ യഹോവയുടെ കരാറിന്‍െറ പെട്ടകവുമെ 
ടുത്ത്‌ ജനങ്ങളുടെ മുമ്പേ നടന്നു. പാളയമടി 
ക്കാന്‍ ഒരിടവും തേടി മൂന്നു ദിവസം അവര്‍ 
പെട്ടകവും ചുമന്നു നടന്നു. 4യഹോവയുടെ 
മേഘം എന്നും അവര്‍ക്കുമേല്‍ ഉണ്ടായിരുന്നു. 
എല്ലാ പ്രഭാതത്തിലും അവര്‍ തങ്ങളുടെ പാള 
യം വിട്ടുപോകുമ്പോള്‍ മേഘം അവരെ നയി 
ച്ചുകൊണ്ട്‌ അവിടെയുണ്ടായിരുന്നു. 

പാളയം നീക്കാന്‍ ജനങ്ങള്‍ വിശുദ്ധപെട്ട 
കം എടുത്തപ്പോള്‍ മോശെ എപ്പോഴും പറഞ്ഞു, 

“എഴുന്നേല്‍ക്കു യഹോവേ! നിന്‍െറ ശത്രു 
ക്കള്‍ ചിതറട്ടെ. നിന്നെ വെറുക്കുന്നവര്‍ 
നിന്നില്‍ നിന്ന്‌ ഓടിപ്പോകട്ടെ.” 

3വിശുദ്ധപെട്ടകം അതിന്‍െറ സ്ഥാനത്തു 
വച്ചപ്പോഴും മോശെ പറഞ്ഞു, 

“മടങ്ങിവരൂ യഹോവേ, യിസന്ധ്രായേലിന്‍െറെ 


u 


ജനലക്ഷങ്ങളിലേക്ക്‌.” 





ജനങ്ങള്‍ വീണ്ടും പരാതിപ്പെടുന്നു 
Ml തങ്ങളുടെ പ്രശ്നങ്ങളെപ്പറ്റി 

പരാതിപ്പെടാന്‍ തുടങ്ങി. യഹോവ അവ 
രുടെ പരാതികള്‍ കേട്ടു. അതെല്ലാം കേട്ട 
യഹോവയ്ക്കു കോപമുണ്ടായി. യഹോവയില്‍ 
നിന്നുള്ള അഗ്നി ജനങ്ങളില്‍ ചിലരെ ദഹിപ്പി 
ച്ചു. പാളയത്തിനന്‍െറ അരികിലുള്ള ചില പ്രദേ 
ശങ്ങളെയും അഗ്നി എരിച്ചുകളഞ്ഞു. 2അതി 
നാല്‍ അവര്‍ രക്ഷയ്ക്കായി മോശെയെ വിളിച്ചു 
കരഞ്ഞു. മോശെ യഹോവയോടു പ്രാര്‍ത്ഥി 
ക്കുകയും തീ കത്തുന്നത്‌ അവസാനിക്കുകയും 
ചെയ്തു. 3അതിനാല്‍ ആ സ്ഥലം തബേരാ 
എന്ന്‌ അറിയപ്പെട്ടു. യഹോവ തങ്ങളുടെ 
പാളയം എരിച്ചുകളയാ൯ തീ ഉപയോഗിച്ചതി 
നാലാണ്‌ അവര്‍ ആ പേരിട്ടത്‌. 


എഴുപതു മൂപ്പന്മാര്‍ 

യിനസ്രായേല്‍ജനതയോടൊത്തു ചേര്‍ന്ന 
വിദേശികള്‍ ഭക്ഷിക്കാന്‍ മറ്റു സാധനങ്ങള്‍ 
ചോദിക്കാന്‍ തുടങ്ങി. അതോടെ യിസ്രായേല്‍ 
ജനത കരയുവാനും പരാതിപ്പെടുവാനും തുട 
ങ്ങി. അവര്‍ പറഞ്ഞു, “ഞങ്ങള്‍ക്കു മാംസം 
തിന്നണം! ഈജിപ്തില്‍ ഞങ്ങള്‍ തിന്ന മത്സ്യ 
ത്തെ ഞങ്ങള്‍ ഓര്‍ക്കുന്നു. ഞങ്ങള്‍ക്കതിനു വില 
കൊടുക്കേണ്ടിവന്നില്ല. കൂടാതെ വെള്ളരിക്ക, 
മത്തങ്ങ, സവാള ഉള്ളി, വെളുത്തുള്ളി തുടങ്ങി 
നല്ല പച്ചക്കറികളും. പക്ഷേ ഇപ്പോള്‍ ഞങ്ങ 
ള്‍ക്കു ഞങ്ങളുടെ ശക്തി നഷ്‌ടപ്പെട്ടു. ഈ മന്നാ 
അല്ലാതെ ഞങ്ങള്‍ക്കിപ്പോള്‍ തിന്നാനൊന്നു 
മില്ല!” 7മന്നായ്ക്ക്‌ കൊത്തമല്ലിയുടെ രൂപമായി 
രുന്നു. ഒരു മരത്തിന്‍റെ കറപോലെയും അതു 
കാണപ്പെട്ടു. ജനങ്ങള്‍ മന്നാ ശേഖരിച്ചു. അവ 
രതു പാറകൊണ്ട്‌ ഇടിച്ചു പൊടിച്ച്‌ ഒരു കല 
ത്തിലിട്ടു പാകപ്പെടുത്തി. അല്ലെങ്കിലവര്‍ 

















145 


അതിനെ മാവാക്കിമാറ്റി കട്ടികൂടിയ അപ്പമു 


സംഖ്യകള്‍ 11:9-31 


വെറുക്കുംവരെ നിങ്ങള്‍ അതു തിന്നണം. യഹോ 





ണ്ടാക്കി. എണ്ണ ചേര്‍ത്തുണ്ടാക്കിയ മധുരമുള്ള 
അപ്പത്തിന്‍റെ രുചിയായിരുന്നു അതിന്‌ 
ഓരോ രാത്രിയിലും നിലം മഞ്ഞി൯കണങ്ങള്‍ 
വീണു നനയുമ്പോള്‍ മന്നായും നിലത്തു 
വീഴും. 

10 മോശെ അവരുടെ പരാതി കേട്ടു. എല്ലാ 
കുടുംബക്കാരും തങ്ങളുടെ കൂടാരത്തിനടുത്തി 
രുന്ന്‌ പരാതി പറയുന്നുണ്ടായിരുന്നു. യഹോവ 
വളരെ കോപാകുലനാകുകയും അത്‌ മോശെ 
യെ കുഴക്കുകയും ചെയ്തു. 1മോശെ യഹോവ 
യോടു ചോദിച്ചു, “യഹോവേ, അങ്ങെന്തി 
നാണ്‌ ഈ പ്രശ്നങ്ങളൊക്കെ എന്‍െറമേല്‍ ചുമ 
ത്തുന്നത്‌? ഞാന്‍ അങ്ങയുടെ ദാസന്‍. ഞാനെ 
ന്തു തെറ്റാണു ചെയ്തത്‌? അങ്ങയെ കോപിഷ്ട 
നാക്കാ൯ ഞാനെന്തു ചെയ്തു? എന്തിനാണങ്ങ്‌ 
ഈ ജനങ്ങളുടെ ചുമതല എന്നെ ഏല്പിച്ചത്‌? 
12ഞാനല്പ ഈ ജനങ്ങളുടെയൊക്കെ പിതാ 
വെന്ന്‌ അങ്ങയ്ക്കറിയാം. ഞാനല്ല അവര്‍ക്കു 
ജന്മം നല്‍കിയതെന്നും അങ്ങയ്ക്കറിയാം. 
പക്ഷേ ഒരു ആയ ശിശുവിനെ തന്‍െറ കൈക 
ളില്‍ പരിചരിക്കുമ്പോലെ ഞാനവരെ പരിപാ 
ലിക്കണമത്രെ. എന്തിനാണെന്നെക്കൊണ്ട്‌ ഇങ്ങ 
നെയൊക്കെ ചെയ്യിക്കുന്നത്‌? അങ്ങു ഞങ്ങളുടെ 
പിതാക്കന്മാര്‍ക്കു വാഗ്ദാനം ചെയ്ത ഭൂമിയി 
ലേക്ക്‌ ഇവരെ കൊണ്ടുപോകുവാന്‍ എന്നെയെ 
ന്തിനു ചുമതലപ്പെടുത്തി? ഇവര്‍ക്കെല്ലാം 
ആവശ്യമായത്ര മാംസം എന്റെറ കൈയ്യിലില്ല! 
അവരെന്നോട്‌ പരാതിപ്പെട്ടുകൊണ്ടുമിരി 
ക്കുന്നു! അവര്‍ പറയുകയാണ്‌, “ഞങ്ങള്‍ക്കു 
തിന്നാന്‍ മാംസം തരിക!” എനിക്ക്‌ ഒറ്റയ്ക്ക്‌ 
ഇവരെ നോക്കാനാവില്ല. ഈ ഭാരം എനിക്കു 
താങ്ങാനാവുന്നില്ല. 

ഇനിയും അവരുടെ പ്രശ്നങ്ങള്‍ എന്നെ 
ഏല്ലിക്കാനാണ്‌ അങ്ങയുടെ ഭാവമെങ്കില്‍ 
എന്നെ ഇപ്പോള്‍ത്തന്നെ വധിക്കൂ. എന്നെ 
അങ്ങയുടെ ദാസനായി സ്വീകരിക്കുന്നുവെ 
ങ്കില്‍ എന്നെ ഇപ്പോള്‍ത്തന്നെ വധിക്കൂ. എന്‍െറ 
പ്രശ്നങ്ങളോടൊത്തു ഞാനും അവസാനി 
ക്കട്ടെ!” 

1യഹോവ മോശെയോടു പറഞ്ഞു, “യിസ്ധാ 
യേലിലെ എഴുപതു മൂപ്പന്മാരെ എന്‍െറയടു 
ത്തേക്കു കൊണ്ടുവരു. അവര്‍ ജനങ്ങള്‍ക്കിട 
യിലെ നേതാക്കളായിരിക്കണം. അവരെ സമ്മേ 
ഉനക്കൂടാരത്തിലേക്കു കൊണ്ടുവരിക. അവര്‍ 
അവിടെ നിന്നോടൊത്തു നില്‍ക്കട്ടെ. 17അ 
പ്പോള്‍ ഞാന്‍ ഇറങ്ങിവന്ന്‌ നിങ്ങളോടു സംസാ 
രിക്കാം. ആത്മാവ്‌ ഇപ്പോള്‍ നിന്‍െറ മേലുണ്ട്‌. 
ആത്മാവിനെ ഞാന്‍ എടുത്ത്‌ അവരുടെമേലും 
പകരും. അപ്പോളവര്‍ ഈ ജനങ്ങളുടെ കാര്യ 
ത്തില്‍ നിന്നെ സഹായിക്കും. അങ്ങനെ നീ 
ഒറ്റയ്ക്ക്‌ ഇവരുടെ ചുമതല ഏറ്റെടുക്കേണ്ടെ 
ന്നാവും. 

18“ജനങ്ങളോട്‌ ഇങ്ങനെ പറയുക: നാള 
ത്തേക്ക്‌ സ്വയം തയ്യാറാവുക. നാളെ നിങ്ങള്‍ക്കു 
മാംസം തിന്നാം. നിങ്ങളുടെ നിലവിളി 
യഹോവ കേട്ടു. നിങ്ങള്‍ പറഞ്ഞ വാക്കുകള്‍ 
യഹോവ കേട്ടു, “ഞങ്ങള്‍ക്കു ഇറച്ചി തിന്നണം! 
ഈജിപ്തിലായിരുന്നു ഞങ്ങള്‍ക്കു സുഖം! 
അതുകൊണ്ട്‌ യഹോവയിപ്പോള്‍ നിങ്ങള്‍ക്കു 
മാംസം തരും. നിങ്ങളതു തിന്നും. 19ഒന്നോ രണ്ടോ 
അഞ്ചോ പത്തോ ഇരുപതോ ദിവസത്തേക്കു 
മാത്രമല്ല നിങ്ങളതു ഭക്ഷിക്കുക. 22എന്നാല്‍ ഒരു 
മാസം മുഴുവന്‍ നിങ്ങള്‍ മാംസം ഭക്ഷിക്കും. 


























വയ്ക്കെതിരെ പരാതിപ്പെട്ടതിനാല്‍ നിങ്ങള്‍ക്ക 
ങ്ങനെ സംഭവിക്കണം. നിങ്ങള്‍ക്കിടയില്‍ വസി 
ക്കുന്ന യഹോവയ്ക്കു നിങ്ങളുടെ ആവശ്യമറി 
യാം. പക്ഷേ നിങ്ങള്‍ നിലവിളിക്കുകയും അവ 
നോടു പരാതിപ്പെടുകയും ചെയ്തു! നിങ്ങള്‍ 
പറഞ്ഞു, “ഞങ്ങളെന്തിനാണ്‌ ഈജിപ്ത്‌ 
വിട്ടത്‌?” 

2 മോശെ പറഞ്ഞു, “യഹോവേ, എന്നോ 
ടൊപ്പം ആറുലക്ഷം പേര്‍ നടക്കുന്നുണ്ട്‌. അങ്ങു 
പറയുകയും ചെയ്യുന്നു, “അവര്‍ക്ക്‌ ഒരു മാസ 
ത്തേക്കു തിന്നാനുള്ള മാംസം ഞാന്‍ നല്‍കും!" 
എന്ന്‌. 2 എല്ലാ ആടുകളെയും കന്നുകാലിക 
ളെയും ഞങ്ങള്‍ കൊന്നാല്‍പോലും ഇത്രയും 
പേര്‍ക്ക്‌ ഒരു മാസത്തേക്കു തിന്നാന്‍ തികയില്ല. 
സമുദ്രത്തിലെ മുഴുവന്‍ മത്സ്യത്തെയും പിടി 
ച്ചാലും അത്‌ അവര്‍ക്കു തികയില്ല!” 

പക്ഷേ യഹോവ മോശെയോടു പറഞ്ഞു, 
“യഹോവയുടെ ശക്തി പരിമിതമാണോ? 
ഞാന്‍ പറയുന്നതൊക്കെ എനിക്കു പ്രവര്‍ത്തി 
ക്കാനാകുമെന്ന്‌ നിങ്ങള്‍ക്കു കാണാം.” 

24അതിനാല്‍ ജനങ്ങളോടു സംസാരിക്കാന്‍ 
മോശെ പുറത്തേക്കു പോയി. യഹോവ പറ 
ഞ്ഞത്‌ മോശെ അവരോടു പറഞ്ഞു. മോശെ 
എഴുപതു മൂപ്പന്മാരെ സംഘടിപ്പിച്ചു. കൂടാര 
ത്തിനു ചുറ്റും നില്‍ക്കാന്‍ മോശെ അവരോടു 
പറഞ്ഞു. 25അനന്തരം യഹോവ മേഘത്തില്‍ 
താഴേക്കിറങ്ങിവന്ന്‌ മോശെയോടു സംസാരി 
ച്ചു. ആത്മാവ്‌ മോശെയുടെമേല്‍ ഉണ്ടായിരുന്നു. 
യഹോവ അതേ ആത്മാവിനെ എഴുപതു മൂപ്പ 
ന്മാരുടെമേലും പ്രവേശിപ്പിച്ചു. ആത്മാവ്‌ അവ 
രുടെമേല്‍ വന്നതിനുശേഷം അവര്‍ പ്രവചി 
ക്കാന്‍ ആരംഭിച്ചു. പക്ഷേ അവര്‍ക്ക്‌ അപ്പോള്‍ 
മാത്രമേ അങ്ങനെ ചെയ്യാന്‍ കഴിഞ്ഞുള്ളു. 

26തൂപ്പന്മാരില്‍ രണ്ടുപേര്‍, എല്‍ദാദും മേദാദും 
പാളയം വിട്ടുപോയില്ല. അവരുടെ പേര്‍ മൂപ്പു 
ന്മാരുടെ പട്ടികയിലുണ്ടായിരുന്നെങ്കിലും 
അവര്‍ പാളയത്തില്‍ തങ്ങിയതേ ഉള്ളു. 
എന്നാല്‍ ആത്മാവ്‌ അവരില്‍ പ്രവേശിക്കു 
കയും അവര്‍ പാളയത്തില്‍ പ്രവചിക്കാനാ 
രംഭിക്കുകയും ചെയ്തു. 27ഒരു ചെറുപ്പക്കാരന്‍ 
മോശെയുടെയടുത്തേക്കോടിച്ചെന്നു പറഞ്ഞു, 
“എല്‍ദാദും മേദാദും പാളയത്തില്‍ പ്രവചനം 
നടത്തുന്നു.” 

ചെറുപ്പകാലം മുതലേ മോശെയുടെ സഹാ 
യിയും നൂറ പുത്രനുമായിരുന്ന യോശുവ 
മോശെയോടു പറഞ്ഞു, “യജമാനനായ 
മോശെ, അവരെ അങ്ങു തടയണം!” 

29എന്നാല്‍ മോശെ മറുപടി പറഞ്ഞു, 
“ഞാനിപ്പോള്‍ നേതാവല്ലെന്ന്‌ ആളുകള്‍ ധരി 
ക്കുമെന്നു നീ ഭയപ്പെടുന്നുവോ? യഹോവ 
യുടെ എല്ലാ ജനങ്ങള്‍ക്കും പ്രവാചകത്വമുണ്ടാ 
കണമെന്നാണെനന്‍്റെ ആഗ്രഹം. യഹോവ 
തന്‍െറ ആത്മാവിനെ അവരുടെയെല്ലാം മേല്‍ 
പ്രവേശിപ്പിക്കണമെന്നാണ്‌ എന്‍െറ ആഗ്രഹം! 
”30അനന്തരം മോശെയും യിസ്രായേലിന്‍െറ 
മൂപ്പന്മാരും പാളയത്തിലേക്കു മടങ്ങിപ്പോയി. 




















കാടപ്പക്ഷികള്‍ വരുന്നു 
യഹോവ കടലില്‍നിന്ന്‌ ഒരു കൊടുങ്കാറ്റ 
ടിപ്പിച്ചു. കാറ്റില്‍ അനേകം കാടപ്പക്ഷികള്‍ 
അങ്ങോട്ടു വന്നു. കാടപ്പക്ഷികള്‍ പാളയത്തിനു 
ചുറ്റും പറന്നു. ഭൂമി മൂടത്തക്കവിധം കാടകളു 
ണ്ടായിരുന്നു. അവ നിലത്തുനിന്ന്‌ ഏകദേശം 





സംഖ്യകള്‍ 11:32-13:10 


മൂന്നടി കനത്തില്‍ ഉണ്ടായിരുന്നു. ഒരാള്‍ക്ക്‌ ഒരു 
ദിവസംകൊണ്ട്‌ നടന്നെത്താവുന്നത്ര ദൂരത്തില്‍ 
എല്ലാ ദിശകളിലും കാടപ്പക്ഷികള്‍ വ്യാപിച്ചി 
രുന്നു. 3ജനങ്ങള്‍ അത്യുത്സാഹത്തോടെ ആ 
രാത്രിയും പകലും കാടപ്പക്ഷികളെ പിടിച്ചു. 
പിറ്റേന്നും അവര്‍ പക്ഷികളെ സംഭരിച്ചു! ഏറ്റ 
വും കുറച്ചു ശേഖരിച്ചവനു പോലും അറുപതു 
ബുഷല്‍ ലഭിച്ചു. എന്നിട്ടവര്‍ കാടയിറച്ചി 
പാളയത്തിനു ചുറ്റും വെയിലത്ത്‌ ഉണങ്ങാ 
നിട്ടു. 

ജനങ്ങള്‍ ഇറച്ചി തിന്നാന്‍ തുടങ്ങിയപ്പോള്‍ 
യഹോവ വളരെ കോപിച്ചു. ഇറച്ചി അവ 
രുടെ വായില്‍ തങ്ങി നില്‍ക്കവേ, അവര്‍ക്കതു 
തിന്നു തീര്‍ക്കാന്‍ കഴിയാതിരിക്കുമ്പോള്‍, 
ദൈവം അവരിലേക്കു മഹാരോഗം കടത്തി 
വിട്ടു. അനേകം പേര്‍ മരിക്കുകയും അവരെ 
യൊക്കെ അവിടെ സംസ്കരിക്കുകയും ചെ 
യ്തു. 34അതിനാല്‍ ജനങ്ങള്‍ ആ സ്ഥലത്തിന്‌ 
കിബ്രോത്ത്‌-ഹത്താവ എന്നു പേരിട്ടു. മാംസ 
ത്തോട്‌ അത്യാര്‍ത്തി പിടിച്ചവരെ സംസ്കരിച്ച 
സ്ഥലമായതിനാലാണ്‌ അവര്‍ ആ സ്ഥലത്തിന്‌ 
ആ പേരിട്ടത്‌. 

ദകിബ്രോത്ത്‌-ഹത്താവയില്‍നിന്നും യാത്ര 
തിരിച്ച അവര്‍ ഹസേരോത്തില്‍ എത്തി 
അവിടെ താമസിച്ചു. 





മിര്യാമും അഹരോനും മോശെയെ പഴിക്കുന്നു 
മിര്യാമും അഹരോനും മോശെയ്ക്കെ 
12 തിരെ സംസാരിക്കുവാന്‍ തുടങ്ങി. മോശെ 
ഒരു എത്യോപ്യക്കാരിയെ വിവാഹം കഴിച്ചതി 
നാലാണ്‌ അവര്‍ അവനെ വിമര്‍ശിച്ചത്‌. 
മോശെ എത്യോപ്യക്കാരിയെ വിവാഹം കഴിക്കു 
ന്നത്‌ ശരിയല്ല എന്നായിരുന്നു അവര്‍ ധരിച്ചി 
രുന്നത്‌. അവര്‍ സ്വയം പറഞ്ഞു, “യഹോവ 
മോശെയിലൂടെ ജനങ്ങളോടു സംസാരിച്ചു. 
പക്ഷേ അതു മോശെ മുഖാന്തരം മാത്രമല്ല. 
യഹോവ നമ്മളിലൂടെയും സംസാരിച്ചു!” 
യഹോവ ഇതു കേട്ടു. (മോശെ വളരെ 
സരമ്യനായ ഒരാളായിരുന്നു. അയാള്‍ ഒരിക്കലും 
ആത്മപ്രശംസ നടത്തുകയോ പൊങ്ങച്ചം പറ 
യുകയോ ചെയ്തിട്ടില്ല. ഭൂമിയിലുള്ള എല്ലാ 
മനുഷ്യരിലുംവച്ച്‌ സരമ്യനായിരുന്നു അയാള്‍.) 
അതിനാല്‍ യഹോവ പെട്ടെന്നു വന്ന്‌ മോശെ 
യോടും അഹരോനോടും മിര്യാമിനോടും 
സംസാരിച്ചു. യഹോവ പറഞ്ഞു, “നിങ്ങള്‍ 
മൂവരും ഇപ്പോള്‍ത്തന്നെ സമ്മേളനക്കൂടാരത്തി 
ലേക്കു വരിക” 
അതിനാല്‍ മോശെയും അഹരോനും മിര്യാമും 
കൂടാരത്തിലേക്കു പോയി. യഹോവ ഉയരമുള്ള 
മേഘത്തില്‍ ഇറങ്ങിവരികയും കൂടാരത്തിന്‍െറ 
കവാടത്തില്‍ നില്‍ക്കുകയും ചെയ്തു. 
യഹോവ വിളിച്ചു, “അഹരോനേ, മിര്യാമേ!” 
അഹരോനും മിര്യാമും യഹോവയുടെയടു 
ത്തേക്കു ചെന്നു. ദൈവം പറഞ്ഞു, “ഞാന്‍ 
പറയുന്നതു ശ്രദ്ധിക്കുക! നിങ്ങള്‍ക്കു പ്രവാചക 
ന്മാരുണ്ടാകാം. യഹോവയായ ഞാന്‍ സ്വയം 
അവര്‍ക്കു ദര്‍ശനങ്ങളില്‍ പ്രത്യക്ഷനാകും. അവ 
രോടു ഞാന്‍ സ്വപ്നത്തില്‍ സംസാരിക്കും 
"എന്നാല്‍ മോശെ അങ്ങനെയല്ല. മോശെ 
എന്‍െറ വിശ്വസ്തസേവകനാണ്‌- അവനെ 
ഞാന്‍ എന്‍െറ ഭവനം മുഴുവന്‍ ആശ്രയിച്ചേലി 
ച്ചിരിക്കുന്നു! അവനോടു ഞാന്‍ മുഖാമുഖ 
മാണ്‌ സംസാരിക്കാറ്‌. ഗൂന്ഥാര്‍ത്ഥമുള്ള കഥ 
കളിലൂടെയല്ല ഞാനവനോടു സംസാരിക്കാറ്‌- 

















146 


അവനെ അറിയിക്കാനാഗ്രഹിക്കുന്ന കാര്യങ്ങള്‍ 
ഞാന്‍ നേരിട്ട്‌ വ്യക്തമായി കാണിച്ചു കൊടു 
ക്കും. യഹോവയുടെ പ്രതിരൂപത്തെ മോശെ 
യ്ക്കു കാണാനുമാകും. പിന്നെ നിങ്ങള്‍ക്കെ 
ങ്ങനെ എന്‍െറ വിശ്വസ്ത ദാസനായ മോശെ 
യ്ക്കെതിരെ സംസാരിക്കാന്‍ കഴിഞ്ഞു?” 
യഹോവ അവരോട്‌ വളരെ കോപിച്ചി 
രുന്നു. യഹോവ അവരെ വിട്ടുപോയി. 1മേഘം 
കൂടാരത്തില്‍ നിന്നുയര്‍ന്നു. അഹരോന്‍ തിരി 
ഞ്ഞു മിര്യാമിനെ നോക്കി. അവളുടെ തൊലി 














മഞ്ഞുപോലെ വെളുത്തിരുന്നു- ഭീകരമായ 
കുഷ്ഠം അവള്‍ക്കു പിടിച്ചിരുന്നു! 
അപ്പോള്‍ അഹരോന്‍ മോശെയോടു 


പറഞ്ഞു, “പ്രഭോ, ദയവായി ഞങ്ങളുടെ മൂഡ 
പാപം പൊറുത്താലും. 1ജനിച്ചയുടന്‍ കൂട്ടി 
മരിക്കുമ്പോലെ അവള്‍ക്ക്‌ അവളുടെ ത്വക്ക്‌ 
നഷ്ടമാക്കരുതേ.” (ചിലപ്പോള്‍ ഒരു കുട്ടി ജനി 
ക്കുമ്പോള്‍ത്തന്നെ അളിഞ്ഞ ശരീരവുമായി 
പിറക്കാറുണ്ട്‌.) 

13അതിനാല്‍ മോശെ യഹോവയോടു പ്രാര്‍ 
ത്ഥിച്ചു, “ദൈവമേ, ദയവായി അവളെ സുഖ 
പ്പെടുത്തൂ!” 

4യഹോവ മോശെയോടു പറഞ്ഞു, “അവ 
ളുടെ അപ്പന്‍ അവളുടെ മുഖത്ത്‌ തുപ്പിയാല്‍ 
അവള്‍ ഏഴു ദിവസത്തേക്കു ലജ്ജിച്ചിരിക്കുമാ 
യിരുന്നു. അതിനാല്‍ അവളെ ഏഴു ദിവസ 
ത്തേക്കു പാളയത്തിനു പുറത്തു പാര്‍പ്പിക്കുക. 
ആ സമയത്തിനു ശേഷം അവള്‍ സുഖപ്പെടും. 
അപ്പോള്‍ അവള്‍ക്കു പാളയത്തിലേക്കു മടങ്ങി 
വരാം.” 

15അതിനാല്‍ അവര്‍ മിര്യാമിനെ ഏഴു ദിവസ 
ത്തേക്കു പാളയത്തിനു പുറത്താക്കി. അവളെ 
അകത്തേക്കു തിരിച്ചുകൊണ്ടുവരുംവരെ ജന 
ങ്ങള്‍ അവിടുന്നു നീങ്ങിയില്ല. 1അതിനുശേഷം 
അവര്‍ ഹസേരോത്തില്‍നിന്നും പാരാന്‍മരുഭൂമി 
യിലേക്കു യാത്ര തിരിച്ചു. ആ മരുഭൂമിയില്‍ 
അവര്‍ താമസിച്ചു. 








കനാനിലേക്കു ചാരന്മാര്‍ പോകുന്നു 
യഹോവ മോശെയോടു പറഞ്ഞു, 

] മ“കനാ൯ദേശം പരിശോധിക്കാന്‍ ഏതാ 

നും പേരെ അങ്ങോട്ടയയ്ക്കുക. യിസ്രായേല്‍ 

ജനതയ്ക്ക്‌ ഞാന്‍ നല്‍കുന്ന ദേശം അതാണ്‌. 

പന്ത്രണ്ടു വംശങ്ങളുടെയും ഓരോ നേതാക്കളെ 

വീതം വേണം അയയ്ക്കാന്‍.” 

അതിനാല്‍ മോശെ യഹോവയുടെ കല്പന 

അനുസരിച്ചു. പാരാ൯മരുഭൂമിയില്‍ താമസിക്ക 

വേ മോശെ യിസ്രായേല്യരുടെ ഈ നേതാക്കളെ 

പറഞ്ഞയച്ചു. 4ആ നേതാക്കള്‍ ഇവരൊക്കെയാ 

യിരുന്നു: 

രൂബേന്‍െറ ഗോത്രത്തില്‍നിന്ന്‌ സക്കൂറിന്‍െറ 

പുത്രന്‍ ശമ്മൂവ; 

ട്‌ ശിമെയോന്‍െറ ഗോത്രത്തില്‍നിന്ന്‌ ഹോരി 
യുടെ പുത്രന്‍ ശാഫാത്ത്‌; 

6 യെഹുദയുടെ ഗോത്രത്തില്‍നിന്ന്‌ യെഫുന്ന 
യുടെ പുത്രന്‍ കാലേബ്‌; 

7 യിസ്റസാഖാരിന്‍െറെ ഗോത്രത്തില്‍നിന്ന്‌ 
യോസേഫിനന്‍െറ പുത്രന്‍ ഈഗാല്‍; 

8 എഫ്രയീമിന്‍െറ ഗോത്രത്തില്‍നിന്ന്‌ നൂന്‍െറ 
പുത്രന്‍ ഹോശേയ; 

9 ബെന്യാമീന്‍െറ ഗോത്രത്തില്‍നിന്ന്‌ രാഫൂ 
വിന്‍റെ പുത്രന്‍ പല്‍തി; 

10 സെബൂലൂനന്‍െറ ഗോത്രത്തില്‍നിന്ന്‌ സോദി 
യുടെ പുത്രനായ ഗദ്ദീയേല്‍; 


147 


1 യോസേഫിനന്‍െറ (മനശ്ശെ) ഗോത്രത്തില്‍ 
നിന്ന്‌ സൂസിയുടെ പുത്രന്‍ ഗദ്ദി; 

12 ദാന്‍െറ ഗോത്രത്തില്‍നിന്ന്‌ ഗെമല്ലിയുടെ 
പുത്രന്‍ അമ്മീയേല്‍; 

13 ആശേരിന്‍െറ ഗോത്രത്തില്‍നിന്ന്‌ മീഖായേ 
ലിനന്‍െറ പുത്രന്‍ സ്വര്‍; 

14 നഫ്താലിയുടെ ഗോത്രത്തില്‍നിന്ന്‌ വൊ 
പ്സിയുടെ പുത്രന്‍ നഹ്ബി॥; 

15 ഗാദിന്‍െറ ഗോത്രത്തില്‍നിന്ന്‌ മാഖിയുടെ 
പുത്രന്‍ ഗയൂവേല്‍. 


1കനാ൯ദേശം നോക്കി പഠിക്കാന്‍ മോശെ 
നിയോഗിച്ചത്‌ ഇവരെയായിരുന്നു. (നൂന്‍െറ 
പുത്രനായ ഹോശേയയെ മോശെ മറ്റൊരു 
പേരായിരുന്നു വിളിച്ചിരുന്നത്‌. മോശെ അവ 
നെ യോശുവ എന്നു വിളിച്ചു.) 17അവരെ 
കനാ൯ദേശം പരിശോധിക്കാന്‍ അയയ്ക്കവേ 
മോശെ അവരോടു പറഞ്ഞു, “നെഗെവുദേശ 
ത്തുകൂടി വേണം നിങ്ങള്‍ മലമ്പ്രദേശത്തേക്കു 
പോകാന്‍. 18അവിടെ ഭൂമി എങ്ങനെയുണ്ടെന്നു 
നോക്കുക. അവിടെ വസിക്കുന്ന ജനങ്ങളെപ്പറ്റി 
യും പഠിക്കുക. അവര്‍ ശക്തരാണോ അതോ 
ദുര്‍ബ്ലരാണോ എന്നും അറിയുക. അവര്‍ കുറ 
ച്ചുപേരേ ഉള്ളോ അതോ അനേകംപേരുണ്ടോ 
എന്നും അറിയുക. 19അവരുടെ വാസഭൂമിയെ 
പ്പറ്റി പഠിക്കുക. അത്‌ നല്ലതോ ചീത്തയോ 
എന്നറിയുക. ഏതുതരം പട്ടണങ്ങളിലാണ്‌ 
അവരുടെ വാസം? പട്ടണങ്ങള്‍ക്കു സംരക്ഷണ 
ഭിത്തിയുണ്ടോ? അവയ്ക്കു ശക്തമായ പ്രതിരോ 
ധമുണ്ടോ? 2ദേശത്തെല്പറ്റി ഇനിയും വളരെ 
കാര്യങ്ങള്‍ അറിയുക. മണ്ണ്‌ കൃഷിക്കനുയോജ്യ 
മാണോ തരിശാണോ എന്നറിയണം. ഭൂമിയില്‍ 
മരങ്ങളുണ്ടോ? മടങ്ങിവരുമ്പോള്‍ അവിടത്തെ 
കുറെപഴങ്ങള്‍കൂടി കൊണ്ടുവരിക.” (മുന്തിരി 
യുടെ ആദ്യവിളവെടുപ്പു കാലത്തായിരുന്നു 
അത്‌.) 

21അതിനാല്‍ അവര്‍ ആ രാജ്യം പരിശോധി 
ക്കാനായി പുറപ്പെട്ടു. സീന്‍മരുഭൂമി മുതല്‍ 
രഹോബ്‌, ലേബോ ഹാമാത്ത്‌ എന്നീ പ്രദേശ 
ങ്ങള്‍ വരെ അവര്‍ പരിശോധിച്ചു. 2നെഗെവു 
പ്രദേശത്തു കൂടി ആ രാജ്യത്തു പ്രവേശിച്ച 











സംഖ്യകള്‍ 13:11-14:8 


ടുത്തു. 27അവര്‍ മോശെയോടു പറഞ്ഞു, “അങ്ങ്‌ 
അയച്ച ദേശത്തു ഞങ്ങള്‍ പോയി. അനേകം 
നന്മകള്‍ നിറഞ്ഞൊരു * സ്ഥലമാണത്‌! അവിടെ 
വളരുന്ന പഴങ്ങളില്‍ ചിലത്‌ ഇതാ. 2പക്ഷേ 
അവിടെ ജീവിക്കുന്നവര്‍ വളരെ കരുത്തരാണ്‌. 
നഗരങ്ങള്‍ വളരെ വലുതാണ്‌. ശക്തമായ പ്രതി 
രോധവും അവയ്ക്കുണ്ട്‌. ഞങ്ങള്‍ അവിടെ 
ഏതാനും അനാക്യരെപോലും കണ്ടു. 2നെഗെ 
വിലാണ്‌ അമാലേകൃരുടെ വാസം. ഹിത്യര്‍, 
യെബുസ്ധ്ര്‍, അമോര്യര്‍ എന്നിവര്‍ ആ മലമ്പ്പ 
ദേശത്തു താമസിക്കുന്നുണ്ട. കനാന്യർ സമുദ്ര 
തീരത്തും യോര്‍ദ്ദാ൯ന്‍നദീതീരത്തുമായാണ്‌ താമ 
സിക്കുന്നത്‌.” 

30മോശെയുടെ അടുത്തിരുന്നവരോട്‌ ശാന്ത 
രാകുവാ൯ കാലേബു പറഞ്ഞു. അനന്തരം 
കാലേബു പറഞ്ഞു, “നമുക്ക്‌ കയറിച്ചെന്ന്‌ ആ 
ദേശം നമ്മുടേതാക്കാം. അനായാസം നമുക്കത്‌ 
സ്വന്തമാക്കാം.” 

പക്ഷേ അവനോടൊപ്പം പോയിരുന്നവര്‍ 
പറഞ്ഞു, “നമുക്കവരോട്‌ യുദ്ധം ചെയ്യാന്‍ കഴി 
യില്ല! അവര്‍ നമ്മേക്കാള്‍ ശക്തരാണ്‌.” 32ആ 
ദേശത്തിലെ ജനങ്ങളെ നേരിടാന്‍ തക്ക കരുത്ത്‌ 
തങ്ങള്‍ക്കില്ലെന്ന്‌ അവര്‍ യിസ്രായേല്‍ജനത 
യോടു പറഞ്ഞു. അവര്‍ പറഞ്ഞു, “ഞങ്ങള്‍ 
കണ്ട ദേശം ശക്തന്മാരായ ജനങ്ങളുള്ളതാണ്‌. 
അങ്ങോട്ടു ചെല്ലുന്ന ആരെയും തോല്ലിക്കാനും 
മാത്രം കരുത്തരാണവര്‍. ഭീമാകാരമായ നെഫി 
ലീമുകളെ ഞങ്ങളവിടെ കണ്ടു! (നെഫിലീമുക 
ളില്‍നിന്നാണ്‌ അനാക്യരുണ്ടായത്‌.) അവര്‍ 
ഞങ്ങളെ ചെറിയ പുല്‍ച്ചാടികളെയെന്ന 
പോലെയാണു നോക്കിയത്‌. അതെ, അവര്‍ക്കു 
നമ്മള്‍ പുല്‍ച്ചാടികള്‍ തന്നെ!” 











ജനങ്ങള്‍ വീണ്ടും പരാതിപ്പെടുന്നു 

ആ രാത്രിയില്‍ പാളയത്തിലുള്ള ജനങ്ങ 
] ളൊന്നാകെ ഉച്ചത്തില്‍ നിലവിളിച്ചു. 
യിസ്രായേല്‍ജനത മോശെയ്ക്കും അഹരോനു 
മെതിരെ പിറുപിറുത്തു. എല്ലാവരും ചേര്‍ന്ന്‌ 
മോശെയെയും അഹരോനെയും സമീപിച്ചു 
പറഞ്ഞു, “ഞങ്ങള്‍ ഈജിപ്തിലോ മരുഭൂമിയി 
ലോവച്ച്‌ മരിക്കേണ്ടതായിരുന്നു. ഈ പുതിയ 











അവര്‍ ഹെബ്രോനിലേക്കു പോയി. (ഈജി 
പ്തിലെ സോവാര്‍പട്ടണത്തിനും ഏഴു വര്‍ഷം 
മുമ്പു നിര്‍മ്മിച്ചതാണ്‌ ഹെബ്രോന്‍പട്ടണം.) 
അഹീമാനും ശേശായിയും തല്‍മായിയും അവി 
ടെയായിരുന്നു താമസിച്ചിരുന്നത്‌. അനാക്കി 
ന്‍െറ പി൯ഗാമികളായിരുന്നു അവര്‍. 23അന 
ന്തരം അവര്‍ എസ്‌ക്കോല്‍താഴ്വരയിലേക്കു 








ദേശത്തുവച്ച്‌ കൊല്ലപ്പെടുന്നതിലും നല്ലത്‌ 
അതായിരുന്നു. യുദ്ധത്തില്‍ കൊല്പപ്പെടാനാ 
ണോ യഹോവ ഞങ്ങളെ ഈ പുതിയ ദേശ 
ത്തേക്കു കൊണ്ടുവന്നത്‌? ശത്രു ഞങ്ങളെയൊ 
ക്കെ കൊന്ന്‌ ഞങ്ങളുടെ ഭാര്യമാരെയും പുത്ര 
ന്മാരെയും എടുക്കും! ഞങ്ങള്‍ക്ക്‌ ഈജിപ്തി 


വ, 


ലേക്കു തന്നെ പോകുന്നതാണ്‌ നല്ലത്‌. 





പോയി. അവിടെയവര്‍ മുന്തിരിചെടിയുടെ 
ശാഖ മുറിച്ചു. ആ ശാഖയില്‍ ഒരു മുന്തിരിക്കുല 
യുണ്ടായിരുന്നു. ആ ശാഖ അവര്‍ ഒരു തൂണി 
ന്മേല്‍ വച്ചു. രണ്ടുപേര്‍ അതു ചുമന്നു. കൂടാതെ 
ഏതാനും മാതളപ്പഴവും അത്തിപ്പഴവും അവര്‍ 
ശേഖരിച്ചിരുന്നു. 4്യിസ്രായേലുകാര്‍ മുന്തിരി 
ക്കുല പറിച്ച സ്ഥലമായതിനാല്‍ അവിടം എസ്‌ 
ക്കോല്‍താഴ്വര എന്നു വിളിക്കപ്പെട്ടു. 

25അവര്‍ നാല്പതു ദിവസം ആ രാജ്യം പരിശോ 
ധിച്ചു. അനന്തരം അവര്‍ പാളയത്തിലേക്കു 
മടങ്ങി. 4പാരാന്‍മരുഭൂമിയിലെ കാദേശ്‌ എന്ന 
സ്ഥലത്തായിരുന്നു യിന്ധരായേലുകാര്‍ പാളയ 
മടിച്ചിരുന്നത്‌. അവര്‍ മോശെയുടെയും അഹ 
രോന്‍െറയും മറ്റ്‌ യിസ്രായേല്‍ജനതയുടെയും 
അടുത്തേക്കു ചെന്നു. ആ നാട്ടില്‍നിന്നും അവര്‍ 
ശേഖരിച്ച പഴങ്ങള്‍ അവര്‍ക്കു കാണിച്ചു കൊ 














ദ്അനന്തരം അവര്‍ പരസ്പരം പറഞ്ഞു, 
“നമുക്കു മറ്റൊരു നേതാവിനെ തെരഞ്ഞെടുത്ത്‌ 
ഈജിപ്തിലേക്കു മടങ്ങിയാലോ.” 

മോശെയും അഹരോനും അവിടെ വന്നവരു 
ടെയൊക്കെ മുമ്പില്‍ നിലത്തുവീണ്‌ നമസ്ക 
രിച്ചു. യോശുവയ്ക്കും കാലേബിനും വളരെ 
ദു:ഖമുണ്ടായി. (യോശുവ നൂന്‍െറെയും കാലേബ്‌ 
യെഫുന്നയുടെയും പുത്രന്മാരായിരുന്നു. അവ 
രിരുവരും കനാ൯ദേശം പരിശോധിച്ചവരില്‍ 
പ്പെടും.) "അവരിരുവരും അവിടെ കൂടിയിരുന്ന 
യിസ്രായേല്‍ജനതയോടായി പറഞ്ഞു, 
“ഞങ്ങള്‍ കണ്ട ആ ദേശം വളരെ നല്ല സ്ഥല 
മാണ്‌. &അനേകം നന്മകള്‍ നിറഞ്ഞ ഒരു സ്ഥല 
മാണത്‌. യഹോവ നമ്മില്‍ സംപ്രീതനാ 

















അനേകം...നിറഞ്ഞ 
എന്നര്‍ത്ഥം. 


“പാലും തേനുമൊഴുകുന്ന” 


സംഖ്യകള്‍ 14:9-34 


ണെങ്കില്‍ അവന്‍ നമ്മെ അങ്ങോട്ട്‌ നയിക്കും. 
യഹോവ ആ സ്ഥലം നമുക്കു തരികയും 
ചെയ്യും! 9അതിനാല്‍ യഹോവയ്ക്കെതിരെ 
തിരിയാതിരിക്കുക. അവിടുത്തെ ജനങ്ങളെ ഭയ 
പ്പെടാതിരിക്കുക. നമുക്കവരെ പരാജയപ്പെ 
ടുത്താം. അവര്‍ക്ക്‌ യാതൊരുവിധ സംരക്ഷണ 
വുമില്ല. ഒന്നും അവര്‍ക്കു സുരക്ഷിതത്വം നല്‍കു 
ന്നുമില്ല. പക്ഷേ നമുക്ക്‌ യഹോവയുണ്ട്‌. അതി 
നാല്‍ ഭയപ്പെടാതിരിക്കുക!” 

10എല്പാവരും യോശുവയെയും കാലേബി 
നെയും കല്ലെറിഞ്ഞു കൊല്പുതിനെപ്പ്റ്റി 
സംസാരിക്കുകയായിരുന്നു. പക്ഷേ യഹോവ 
യുടെ തേജസ്സ്‌ സമ്മേളനക്കൂടാരത്തിനു മുക 
ളില്‍ പ്രത്യക്ഷപ്പെടുകയും എല്ലാവര്‍ക്കും അത്‌ 
കാണാനാവുകയും ചെയ്തു. 1॥യഹോവ 
മോശെയോടു സംസാരിച്ചു. അവന്‍ പറഞ്ഞു, 
“ഇവര്‍ എത്ര കാലമിങ്ങനെ എനിക്കെതിരായി 
നില്‍ക്കും? അവര്‍ എന്നിലുള്ള അവിശ്വാസം 
പ്രകടിപ്പിച്ചു കഴിഞ്ഞു. എനെറെ ശക്തിയില്‍ 
അവര്‍ വിശ്വസിക്കുന്നില്ലെന്നും തോന്നുന്നു. 
അനേകം ശക്തമായ അടയാളങ്ങള്‍ ഞാനവരെ 
കാണിച്ചതിനു ശേഷവും എന്നില്‍ വിശ്വസിക്കു 
വാന്‍ അവര്‍ മടികാണിക്കുന്ന. അവര്‍ക്കിടയില്‍ 
ഞാന്‍ ഒരുപാട്‌ മഹാകാര്യങ്ങള്‍ ചെയ്തു. 
12അവരെയെല്ലാം ഞാനൊരു മഹാരോഗം 
കൊണ്ട്‌ വധിക്കും .അവരെ ഞാന്‍ നശിപ്പിക്കു 
കയും നിന്നിലൂടെ മറ്റൊരു രാഷ്ട്രത്തെ ഞാനു 
ണ്ടക്കുകയും ചെയ്യും. നിന്‍െറ രാഷ്ട്രം ഇവരു 
ടേതിനേക്കാള്‍ വലുതും ശക്തവുമായിരിക്കും.” 

13അനന്തരം മോശെ യഹോവയോടു പറ 
ഞ്ഞു, “അങ്ങ്‌ അങ്ങനെ ചെയ്താല്‍ ഈജിപ്തു 
കാര്‍ ഇക്കാര്യമറിയും! നിന്‍െറ ജനതയെ ഈജി 
പ്തില്‍നിന്നും ഡോ നീ നിന്‍െറ 
മഹാശക്തിയുപയോഗിച്ചുവെന്ന്‌ അവര്‍ക്കറി 
യാം. 1ഈജിപ്തുകാര്‍ അത്‌ കനാന്‍കാരോടു 
പറയുകയും ചെയ്തു. നീയാണ്‌ യഹോവയെ 
ന്ന്‌ അവര്‍ക്കിപ്പോള്‍ത്തന്നെ അറിയാം. നീ 
നിന്‍െറ ജനതയോടൊത്തുണ്ടെന്നും അവര്‍ക്കറി 
യാം. ജനങ്ങള്‍ നിന്നെ കാണുന്നുവെന്നും അവര്‍ 
ക്കറിയാം. വിശുദ്ധമേഘത്തെപ്പറ്റി അവര്‍ക്കറി 
യാം. പകല്‍സമയം ജനങ്ങളെ നയിക്കാന്‍ നീ 
മേഘത്തെ ഉപയോഗിക്കുന്നത്‌ അവര്‍ക്കറിയാം. 
രാത്രിയില്‍ അവരെ നയിക്കാന്‍ മേഘം അഗ്നി 
യായി മാറുമെന്നു അവരറിയുന്നു. 13അതിനാല്‍ 
അങ്ങ്‌ ഈ ജനങ്ങളെ ഇപ്പോള്‍ വധിക്കരുത്‌. 
അങ്ങ്‌ അവരെ കൊന്നാല്‍ അങ്ങയുടെ ശക്തി 
യെപ്പറ്റി കേട്ടിട്ടുള്ള എല്ലാ ജനതയും പറയും, 
1തോന്‍ വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക്‌ ഈ 
ജനതയെ നയിക്കാന്‍ യഹോവയ്ക്കു കഴിഞ്ഞി 
ല്ല. അതിനാല്‍ യഹോവ അവരെ മരുഭൂമിയില്‍ 
വച്ച്‌ കൊന്നിരിക്കുന്നു.” 

17“അതിനാല്‍, പ്രഭോ, ഇപ്പോള്‍ അങ്ങയുടെ 
ശക്തി കാണിക്കൂ! അങ്ങയ്ക്കു കഴിയുമെന്ന്‌ 
അങ്ങു പറഞ്ഞതുപോല അതു കാണിക്കൂ! 
18അങ്ങു പറഞ്ഞു, “യഹോവ മെല്ലയേ കോപി 
ഷ്ഠനാകൂ. യഹോവ മഹത്തായ സ്നേഹം നിറ 
ഞ്ഞവനാകുന്നു. കുറ്റവാളികളോടും നിയമലം 
ഘനം നടത്തുന്നവരോടും യഹോവ എപ്പോഴും 
ക്ഷമിക്കുകയും ചെയ്യുന്നു. പക്ഷേ യഹോവ 
അവരെ ശിക്ഷിക്കും, അവരുടെ കുട്ടികളെയും 
പേരക്കുട്ടികളെയും അവരുടെ കുട്ടികളെപ്പോ 
ലൂം ആ തെറ്റുകള്‍ക്ക്‌ ശിക്ഷിക്കും!" ഇപ്പ്പോള്‍ 
അങ്ങയുടെ മഹത്തായ സ്നേഹം ഇവരോടു 
കാണിക്കൂ. ഇവരുടെ പാപം പൊറുക്കൂ. ഇവര്‍ 














148 


ഈജിപ്ത്‌ വിട്ടതുമുതല്‍ ഇപ്പോള്‍ വരെ ഇറ 
രോടു ക്ഷമിച്ചതുപോലെ ഇവരോടു ക്ഷമി 
ച്ചാലും.” 

20യഹോവ മറുപടി പറഞ്ഞു, “ശരി, നീ ആവ 
ശ്യപ്പെട്ടതു പോലെ ഞാനിവരോടു ക്ഷമിക്കാം. 
പക്ഷേ, ഞാന്‍ നിന്നോടു സത്യം പറയട്ടെ. 
ഞാന്‍ ജീവിക്കുന്നതുപോലെ നിശ്ചയമായും 
എന്‍െറ ശക്തി ഭൂമിയില്‍ മുഴുവന്‍ നിറയ്ക്കു 
മ്പോലെ നിശ്ചയമായും ഞാനീ വാഗ്ദാനം 
ചെയുന്നു! 22ഇനിജിപ്തില്‍നിന്നും ഞാന്‍ നയി 
ച്ചവരാരും ഒരിക്കലും കനാന്‍ദേശം കാണു 
കയില്ല. എന്‍െറ തേജസ്സും ഈജിപ്തില്‍ ഞാന്‍ 
ചെയ്ത അത്ഭുതങ്ങളും കണ്ടവരാണ്‌ അവര്‍. 
മരുഭൂമിയില്‍ ഞാന്‍ ചെയ്ത അത്ഭുതങ്ങളും 
അവര്‍ കാണുകയുണ്ടായി. പക്ഷേ അവരെന്നെ 
അനുസരിക്കാതിരിക്കുകയും പത്തു തവണ 
എന്നെ പരീക്ഷിക്കുകയും ചെയ്തു. 23അവരുടെ 
പൂര്‍വ്വികന്മാര്‍ക്ക്‌ ഞാനൊരു വാഗ്ദാനം 
നല്‍കി. അവര്‍ക്ക്‌ ആ ഭൂമി നല്‍കുമെന്ന്‌ ഞാന്‍ 
വാഗ്ദാനം ചെയ്തു. പക്ഷേ എനിക്കെതിരെ 
തിരിഞ്ഞ ആരും ആ ഭൂമിയിലേക്കു പ്രവേശിക്കൂ 
കയില്ല! 24എന്നാല്‍ എന്‍െറ ഭൃത്യന്‍ കാലേബ്‌ 
വ്ൃത്ൃയസ്തനായിരുന്നു. അവന്‍ പൂര്‍ണ്ണമായും 
എന്നെ പിന്തുടരുന്നു. അതിനാല്‍ അവന്‍ ഇതി 
നകം കണ്ടു കഴിഞ്ഞ ദേശത്തേക്ക്‌ അവനു 
പ്രവേശിക്കാം. അവന്‍െറ പിന്‍ഗാമികള്‍ ദേശം 
അവകാശമാക്കും. 25അമാലേക്യരും കനാന്യരു 
മാണ്‌ ആ താഴ്വരയില്‍ വസിക്കുന്നത്‌. അതി 
നാല്‍ നാളെത്തന്നെ നിങ്ങള്‍ ഈ സ്ഥലം 
വിടുക. ചെങ്കടലിലേക്കുള്ള വഴിയിലെ മരുഭൂമി 
യിലേക്കു മടങ്ങുക.” 














യഹോവ ജനങ്ങളെ ശിക്ഷിക്കുന്നു 

2% യഹോവ മോശെയോടും അഹരോനോടും 
പറഞ്ഞു, 27“ഈ ദുഷ്ടന്മാര്‍ എത്ര കാലം ഇങ്ങ 
നെ എന്നെ എതിര്‍ക്കും? അവരുടെ പരാതികളും 
മുറുമുറുപ്പും ഞാന്‍ കേട്ടു. അതിനാല്‍ അവ 
രോടു പറയുക, “നിങ്ങള്‍ പരാതിപ്പെട്ട എല്ലാ 
ക്കാര്യത്തിലും താന്‍ വേണ്ടതു ചെയ്യുമെന്ന്‌ 
യഹോവ പറയുന്നു എന്ന്‌. നിങ്ങള്‍ക്കു ഇതു 
സംഭവിക്കും: 29നിങ്ങള്‍ മരുഭൂമിയില്‍വച്ച്‌ മരി 
ക്കും. ഇരുപതോ അതിലധികമോ പ്രായമുള്ള 
വരും എന്‍െറ ജനതയായി എണ്ണപ്പെട്ടവരുമായ 
എല്ലാവരും മരിക്കും. നിങ്ങള്‍ യഹോവയായ 
എനിക്കെതിരെ പരാതിപ്പെടു, 30അതിനാല്‍ 
നിങ്ങളിലാരും ഞാന്‍ വാഗ്ദാനം ചെയ്ത ഭൂമി 
യിലേക്കു പ്രവേശിക്കുകയോ അവിടെ വസി 
ക്കുകയോ ചെയ്യില്ല. യെഫുന്നയുടെ പുത്ര 
നായ കാലേബും നൂന്‍െറ പുത്രന്‍ യോശുവയും 
ആ ദേശത്തു പ്രവേശിക്കും. 31നിങ്ങളുടെ ശത്രു 
ക്കള്‍ നിങ്ങളുടെ കുട്ടികളെ തട്ടിക്കൊണ്ടു 
പോകുമോ എന്നു നിങ്ങള്‍ ഭയക്കുകയും പരാ 
തിപ്പെടുകയും ചെയ്തു. പക്ഷേ ഞാന്‍ നിങ്ങ 
ളോടു പറയുന്നു, ആ കുട്ടികളെ ഞാന്‍ നിങ്ങ 
ളുടെ ദേശത്തേക്കു തിരിച്ചു കൊണ്ടുവരും. 
നിങ്ങള്‍ സ്വീകരിക്കാന്‍ വിസമ്മതിച്ച സാധന 
ങ്ങള്‍ അവര്‍ അനുഭവിക്കും. 32നിങ്ങളാകട്ടെ ഈ 
മരുഭൂമിയില്‍ മരിക്കുകയും ചെയ്യും. 

33“നിങ്ങളുടെ കൂട്ടികള്‍ മരുഭൂമിയില്‍ നാല്പതു 
വര്‍ഷം ഇടയന്മാരായിരിക്കും. നിങ്ങള്‍ എന്നോ 
ടു വിശ്വസ്തരല്ലായിരുന്നതിനാല്‍ അവര്‍ ദുരി 
തമനുഭവിക്കും .നിങ്ങളെല്ലാവരും മരുഭൂമിയില്‍ 
മരിക്കുംവരെ അവര്‍ക്ക്‌ സഹിക്കേണ്ടിവരും 
34നാല്പതു വര്‍ഷത്തേക്ക്‌ നിങ്ങള്‍ നിങ്ങളുടെ 














149 


പാപങ്ങള്‍ക്ക്‌ ദുരിതമനുഭവിക്കും. ദേശത്തു പര്യ 
വേഷണം നടത്തിയ നാല്പതു ദിവസങ്ങളില്‍ 
ദിവസത്തിന്‌ ഒരു വര്‍ഷം വീതം ആയിരിക്കും 
അത്‌. എന്‍െറ എതിര്‍പ്പ്‌ എത്രമാത്രം ഭീകരമെന്ന്‌ 
നിങ്ങള്‍ അറിയും. 

35യഹോവയായ ഞാന്‍ സംസാരിച്ചു. ഇതെ 
ല്ലാം ഞാന്‍ ഈ ദുഷ്ടജനങ്ങളോടു ചെയ്യു 
മെന്ന്‌ സത്യം ചെയ്യുന്നു. ഇവരൊന്നിച്ച്‌ എനി 
ക്കെതിരെ തിരിഞ്ഞു. അതിനാല്‍ അവരെല്ലാം 
ഈ മരുഭൂമിയില്‍വച്ച്‌ മരിക്കും.” 

36ദേശപരിശോധനയ്ക്ക്‌ മോശെ അയച്ച 
ചിലരാണ്‌ മടങ്ങിവന്ന്‌ യിസ്രായേല്‍ജനത 
യ്ക്കിടയില്‍ പിറുപിറുപ്പു പരത്തിയത്‌. ആ 
ദേശത്തേക്കു പ്രവേശിക്കാന്‍ തങ്ങള്‍ ശക്തരല്ലെ 
ന്നാണവര്‍ പറഞ്ഞത്‌. 37യിസ്രായേല്‍ജനത 
യ്ക്കിടയില്‍ കുഴപ്പങ്ങള്‍ പരത്തിയതും അവരാ 
ണ്‌. അതിനാല്‍ യഹോവ മഹാരോഗം വരുത്തി 
അവരെ വധിച്ചു. 38എന്നാല്‍ നൂറ പുത്രന്‍ 
യോശുവയും യെഫുന്നയുടെ പുത്രന്‍ കാലേ 
ബും ദേശപരിശോധനയ്ക്ക്‌ മോശെ അയച്ചവ 
രില്‍പ്പെട്ടിരുന്നു. അവരെ രണ്ടുപേരെയും 
യഹോവ രക്ഷിച്ചു. അവര്‍ക്കു രോഗമുണ്ടാവുക 
യോ മറ്റു പത്തൂപേര്‍ക്കു പിടിപെട്ട രോഗം 
പകര്‍ന്ന്‌ അവര്‍ മരിക്കാനോ ഇടയായില്ല. 














കനാനിലേക്കു പോകാന്‍ ജനങ്ങള്‍ 
ശ്രമിക്കുന്നു 

3മോശെ ഇക്കാര്യങ്ങളെല്ലാം യിസ്രായേല്‍ 
ജനതയോടു പറഞ്ഞു. ജനങ്ങള്‍ക്കു വളരെയ 
ധികം ദുഃഖമുണ്ടായി. 4പിറ്റേന്ന്‌ അതിരാവിലെ 
ജനങ്ങള്‍ മലമ്ത്രദേശത്തേക്ക്‌ കയറിത്തുടങ്ങി. 
അവര്‍ പറഞ്ഞു, “ഞങ്ങള്‍ പാപം ചെയ്തു, 
യഹോവയെ ആശ്രയിക്കാത്തതില്‍ ഞങ്ങള്‍ 
വളരെ ഖേദിക്കുന്നു. യഹോവ വാഗ്ദാനം 
ചെയ്ത ആ ദേശത്തേക്കു പോകാന്‍ ഞങ്ങളാഗ്ര 
ഹിക്കുന്നു.” 

4എന്നാല്‍ മോശെ പറഞ്ഞു, “നിങ്ങളെ 
ന്താണ്‌ യഹോവയുടെ കല്പനകള്‍ അനുസരി 
ക്കാത്തത്‌? നിങ്ങള്‍ വിജയിക്കില്ല! ആ ദേശ 
ത്തേക്കു പോകരുത്‌. യഹോവ നിങ്ങളോടൊ 
ത്തില്ലാത്തതിനാല്‍ ശത്രുക്കള്‍ നിങ്ങളെ തോല്ലി 
ക്കും. 4്അമാലേക്യരും കനാന്യരും അവിടെ 
നിങ്ങള്‍ക്കെതിരെ യുദ്ധം ചെയ്യും. നിങ്ങള്‍ 
യഹോവയില്‍നിന്നും വളരെ അകന്നു കഴി 
ഞ്ഞു. അതിനാല്‍ നിങ്ങള്‍ അവരെ നേരിടു 
മ്പോള്‍ അവന്‍ നിങ്ങളോടൊത്തുണ്ടായിരി 
ക്കില്ല. യുദ്ധത്തില്‍ നിങ്ങളെല്ലാം വധിക്കപ്പെടു 
കയും ചെയ്യും.” 4്പക്ഷേ ജനങ്ങള്‍ മോശെയെ 
വിശ്വസിച്ചില്ല. അവര്‍ മലമുകളിലേക്കു കയറി. 
എന്നാല്‍ മോശെയും യഹോവയുടെ കരാ 
റിന്‍െറപെട്ടകവും അവരോടൊപ്പം ഉണ്ടായിരു 
ന്നില്ല. 4്മലമുകളില്‍ വസിക്കുന്ന അമാലേ 
ക്യൃരും കനാന്യരും ഇറങ്ങിവന്ന്‌ യിസ്രായേല്‍ 
ജനതയെ ആക്രമിച്ചു. അമാലേക്യരും കനാ 
ന്ൃരും അനായാസം അവരെ തോല്ലിക്കുകയും 
ഹോര്‍മ്മാവരെ അവരെ ഓടിക്കുകയും 
ചെയ്തു. 

















ബലിയുടെ ചട്ടങ്ങള്‍ 
യഹോവ മോശെയോടു പറഞ്ഞു, 
] 2“യിസ്രായേല്‍ജനതയോട ഇങ്ങനെ പറ 
യുക: നിങ്ങള്‍ക്കു ഞാന്‍ നിങ്ങളുടെ ഭവനമായി 
ഒരു ദേശം തരുന്നു. ആ ദേശത്തു പ്രവേശിക്കൂ 
മ്പോള്‍ 3നിങ്ങള്‍ അഗ്നിയിലൂടെ യഹോവ 


സംഖ്യകള്‍ 14:35-15:21 


യ്ക്കു വിശുദ്ധവഴിപാട്‌ നല്‍കണം. അതിന്‍െറ 
ഗന്ധം യഹോവയെ സന്തുഷ്ടനാക്കും. ഹോമ 
യാഗം, ബലികള്‍, വിശേഷവാഗ്ദാനങ്ങള്‍, 
സമാധാനബലികള്‍ അഥവാ വിശുദ്ധദിനങ്ങ 
ള്‍ക്ക്‌ പശുക്കള്‍, ചെമ്മരിയാടുകള്‍, കോലാടു 
കള്‍ എന്നിവയെ ഉപയോഗിക്കുക. 

“ഒരുവന്‍ തന്‍െറ വഴിപാട്‌ കൊണ്ടുവരു 
മ്പോള്‍ അവന്‍ യഹോവയ്ക്കു ഒരു ധാന്യബലി 
കൂടി നല്‍കണം. ഇടങ്ങഴി നേര്‍ത്തമാവ്‌ കാല്‍ 
ഹീന്‍ എണ്ണയും ചേര്‍ത്തുവേണം ധാന്യബലി 
അര്‍പ്പിക്കാന്‍. ഓരോ തവണയും ഒരു കുഞ്ഞാ 
ടിനെ ഹോമയാഗമായോ ബലിയായോ നല്‍കു 
മ്പോള്‍ കാല്‍ഹീ൯ വീഞ്ഞു വീതം പാനീയ 
യാഗമായും അര്‍പ്പിക്കണം. 

“ഒരാണാടിനെ നിങ്ങള്‍ സമര്‍പ്പിക്കുമ്പോള്‍ 
ഒരു ധാന്യബലി കൂടി തയ്യാറാക്കണം. അത്‌ 
രണ്ടിടങ്ങഴി നേര്‍ത്തമാവിനോട്‌ ഒന്നേകാല്‍ 
ഹീന്‍ ഒലിവെ ചേര്‍ത്തതായിരിക്കണം. 
ഒന്നേകാല്‍ ഹീന്‍ വീഞ്ഞ്‌ പാനീയയാഗമായും 
ഒരുക്കണം. അതിന്‍െറ ഗന്ധം യഹോവയെ 
സന്തുഷ്ടനാക്കും. 

8“നിങ്ങള്‍ ഒരു കാളക്കുട്ടിയെ ഹോമയാഗ 
മായോ ബലിയായോ സമാധാനബലിയായോ 
യഹോവയ്ക്കുള്ള വാഗ്ദാനമായി സൂക്ഷി 
ക്കാനോ ഒരുക്കുമ്പോള്‍ ?കാളയോടൊപ്പും ധാന്യ 
ബലിയും നിങ്ങള്‍ നല്‍കണം. ആ ധാന്യബലി 
മൂന്നിടങ്ങഴി നേര്‍ത്തമാവ്‌ രണ്ടൂഹീന്‍ ഒലി 
വെണ്ണ ചേര്‍ത്തതായിരിക്കണം. 10രണ്ടു ഹീന്‍ 
വീഞ്ഞ്‌ പാനീയയാഗമായും കൊണ്ടുവരണം. 
അത്‌ അഗ്നിയിലൂടെയുള്ള ഒരു വഴിപാടായി 
രിക്കണം. അതിന്‍റെ ഗന്ധം യഹോവയെ 
സന്തുഷ്ടനാക്കും. യഹോവയ്ക്കു നിങ്ങള്‍ 
നല്‍കുന്ന ഓരോ കാളയോ ആണാടോ കുഞ്ഞാ 
ടോ കോലാട്ടിന്‍കുട്ടിയോ ഇങ്ങനെ വേണം 
സമര്‍പ്പിക്കപ്പെടാ൯ന്‍. 12നിങ്ങള്‍ നല്‍കുന്ന 
ഓരോ മൃഗത്തിന്‍െറ കാര്യത്തിലും ഇങ്ങനെ 
ചെയ്യുക. 

13“യഹോവയെ (൨ ീതിപ്പെടുത്തുറ യാന്‍ ഓരോ 
യിസ്രായേല്‍പനരനും അഗ്നിയിലൂടെ നല്‍ 
കുന്ന ബലി ഇങ്ങനെയായിരിക്കണം. 4വിദേശി 
കള്‍ നിങ്ങള്‍ക്കിടയില്‍ വസിക്കുന്നുണ്ടാകണം. 
യഹോവയെ പ്രീതിപ്പെടുത്തുവാ൯ന്‍ അവര്‍ 
അഗ്നിയിലൂടെ വഴിപാടുകള്‍ നല്‍കുമ്പോള്‍ 
അവരത്‌ നിങ്ങള്‍ ചെയ്യുന്ന അതേരീതിയില്‍ 
വേണം ചെയ്യുവാന്‍. 4്യിസ്രായേല്‍ജനത 
യ്ക്കും നിങ്ങള്‍ക്കിടയില്‍ വസിക്കുന്ന വിദേശി 
കള്‍ക്കും ഒരേ ചട്ടങ്ങളാണ്‌. ഇതു നിതൃനിയമ 
മാണ്‌. യഹോവയ്ക്കു മുമ്പില്‍ നിങ്ങളും നിങ്ങ 
ളോടൊത്തു വസിക്കുന്നവരും ഒരുപോലെയാ 
ണ്‌. ഇതിനര്‍ത്ഥം നിങ്ങള്‍ ഒരേ നിയമങ്ങളും 
ഒരേ ചട്ടങ്ങളും പിന്തുടരണമെന്നാണ്‌. ആ നിയ 
മങ്ങള്‍ നിങ്ങള്‍ക്കും നിങ്ങള്‍ക്കിടയില്‍ വസി 
ക്കുന്ന വിദേശികള്‍ക്കും വേണ്ടിയുള്ളതാണ്‌.” 

17യഹോവ മോശെയോടു പറഞ്ഞു, 18*യി 
സ്രായേല്‍ജനതയോട്‌ ഇങ്ങനെ പറയുക: 
നിങ്ങളെ ഞാന്‍ മറ്റൊരു ദേശത്തേക്കു കൊണ്ടു 
പോകും. നിങ്ങള്‍ എത്തിച്ചേര്‍ന്ന്‌ 19ആ ദേശത്തു 
വളരുന്ന ഭക്ഷണം കഴിക്കുമ്പോള്‍, അതിലൊരു 
പങ്ക നിങ്ങള്‍ യഹോവയ്ക്കു വഴിപാടായി നല്‍ 
കണം. 20“നിങ്ങള്‍ ധാന്യം ശേഖരിച്ചു പൊടിച്ചു 
തരിമാവാക്കി അപ്പമുണ്ടാക്കണം. തരിമാവില്‍ 
നിന്ന്‌ ആദ്യം കുറെ യഹോവയ്ക്കു സമ്മാന 
മായി നല്‍കണം. അത്‌ മെതിക്കളത്തില്‍നിന്നു 
ള്ള ധാന്യബലി പോലെയായിരിക്കണം. 2ഈ 
































സംഖ്യകള്‍ 15:22-16:2 


ചട്ടം എക്കാലവും തുടരുകയും നിങ്ങള്‍ ആ 
തരിമാവിന്‍െറ ആദ്യഭാഗം യഹോവയ്ക്കു നല്‍ 
കുകയും ചെയ്യണം. 

2മ2“ഇനി, യഹോവ മോശെയ്ക്ക്‌ നല്‍കിയ 
കല്പനകളിലൊന്ന്‌ നിങ്ങള്‍ തെറ്റിക്കുകയാണെ 
ങ്കില്‍ എന്തു ചെയ്യണം? 2മ്യഹോവ ഈ കല്പന 
കള്‍ മോശെയിലൂടെ നിങ്ങള്‍ക്കു നല്‍കി. 
ദൈവം അതു നിങ്ങള്‍ക്കു നല്‍കിയ അന്നു 
തന്നെ ഈ കല്പനകള്‍ നിലവില്‍ വന്നു. കല്പന 
കള്‍ നിത്യമായിരിക്കുകയും ചെയ്യും. 24അതി 
നാല്‍ നിങ്ങള്‍ ഒരു വീഴ്ച വരുത്തുകയോ ഈ 
കല്വനകളെല്പാം അനുസരിക്കാന്‍ മറക്കുകയോ 
ചെയ്താല്‍ നിങ്ങളെന്തു ചെയ്യണം? യിസ്ധ്രാ 
യേല്‍ജനത ഒന്നടങ്കം ആ വീഴ്ചവരുത്തിയാല്‍ 
ജനങ്ങളെല്ലാം ഒന്നിച്ച്‌ ഒരു കാളക്കുട്ടിയെ 
യഹോവയ്ക്കു ഹോമയാഗമായി നല്‍കണം. 
അതിന്‍െറ ഗന്ധം യഹോവയെ സന്തുഷ്ട 
നാക്കും. കാളയോടൊപ്പം അര്‍പ്പിക്കപ്പെടേണ്ട 
ധാന്യബലിയുടെയും പാനീയയാഗത്തിന്‍െറ 
യും കാര്യം മറക്കാതിരിക്കുക. ഒരു ആണ്‍കോലാ 
ടിനെ പാപബലിയായും നല്‍കണം. 

25*അതിനാല്‍ പുരോഹിതന്‍, ജനങ്ങളെ 
ശുദ്ധീകരിക്കുന്നതിനുള്ള എല്ലാ കര്‍മ്മങ്ങളും 
അനുഷ്ഠിക്കണം. യിസ്രായേല്‍ജനതയ്ക്കു മുഴു 
വനും വേണ്ടിയാണ്‌ അയാളിതു ചെയ്യേണ്ടത്‌. 
തങ്ങള്‍ പാപം ചെയ്യുകയായിരുന്നു എന്ന്‌ ജന 
ങ്ങള്‍ അറിയുന്നില്ല. എന്നാല്‍ അതേപ്പറ്റി 
ബോധവാന്മാരായപ്പോള്‍ അവര്‍ യഹോവ 
യ്ക്കു ബലിയര്‍പ്പിച്ചു. അഗ്നിയിലൂടെയുള്ള 
ഒരു വഴിപാടും പാപബലിയും അവര്‍ അര്‍പ്പി 
ച്ചു. അതിനാല്‍ അവരുടെ പാപങ്ങള്‍ പൊറുക്ക 
പ്പെട്ടു. 2യിസ്രായേല്‍ജനത മുഴുവനും അവരോ 
ടൊപ്പം ജീവിക്കുന്ന മറ്റു ജനങ്ങളും ക്ഷമിക്ക 
പ്പെടും. തങ്ങള്‍ തെറ്റു ചെയ്യുകയായിരുന്നെന്ന്‌ 
അറിയാതിരുന്നതുകൊണ്ട്‌ അവര്‍ പൊറുക്ക 
പ്പെടും. തങ്ങള്‍ ചെയ്തതു തെറ്റായിരുന്നുവെന്ന്‌ 
അറിഞ്ഞു കഴിയുമ്പോള്‍, അവര്‍ ഒരു ബലി 
നല്‍കണം. 

27“എന്നാല്‍ ഒരാള്‍ മാത്രം ഒരു വീഴ്ച വരുത്തു 
കയും പാപം ചെയ്യുകയും ചെയ്താല്‍ അയാള്‍ 
ഒരു വയസ്സായ ഒരു പെണ്‍കോലാടിനെ കൊ 
ണ്ടുവരണം. അതൊരു പാപബലിയായിരിക്കും. 
28അയാളെ ശുദ്ധീകരിക്കാനുള്ള കര്‍മ്മങ്ങള്‍ 
പുരോഹിതന്‍ ചെയ്യണം. അയാള്‍ അബദ്ധ 
ത്തില്‍ യഹോവയ്ക്കു മുമ്പില്‍ പാപം ചെയ്തി 
രിക്കുന്നു. പക്ഷേ പുരോഹിതന്‍ അവനെ ശുദ്ധീ 
കരിച്ചതിനാല്‍ അവന്‍െറ പാപങ്ങള്‍ പൊറു 
ക്കപ്പെട്ടിരിക്കുന്നു. അബദ്ധത്തില്‍ പാപം 
ചെയ്യുന്ന എല്ലാവര്‍ക്കുമുള്ള നിയമമാണിത്‌. 
യിസ്രായേല്‍കുടുംബത്തില്‍ ജനിച്ചവനോ 
നിങ്ങള്‍ക്കിടയില്‍ ജീവിക്കുകയോ ചെയ്യുന്ന 
വിദേശികള്‍ക്കും ഇതേ നിയമമാണ്‌. 

30“എന്നാല്‍ ഒരുവന്‍ അറിഞ്ഞുകൊണ്ട്‌ പാപം 
ചെയ്താല്‍ അയാള്‍ യഹോവയ്ക്കെതിരാണ്‌. 
അയാളെ തന്‍റെ സമൂഹത്തില്‍നിന്നും ഒറ്റ 
പ്പെടുത്തണം. യിസ്രായേല്‍കുടുംബത്തില്‍ ജനി 
ച്ചവനും നിങ്ങള്‍ക്കിടയില്‍ വസിക്കുന്ന വിദേ 
ശിക്കും ഇതേ നിയമമാണ്‌. 31യഹോവയുടെ 
വാക്കുകളാണു പ്രധാനമെന്ന്‌ അയാള്‍ കരുതു 
ന്നില്ല. യഹോവയുടെ കല്പനകള്‍ അയാള്‍ 
ലംഘിക്കുന്നു. അയാള്‍ തീര്‍ച്ചയായും നിങ്ങള്‍ 
ക്കിടയില്‍നിന്നും വേര്‍പെടുത്തപ്പെടണം. 
അയാള്‍ പാപിയും ശിക്ഷിക്കപ്പെടേണ്ടവനു 























150 


വിശ്രമദിവസം ഒരുവന്‍ ജോലിചെയ്യുന്നു 

3ആ സമയം യിസ്രായേൽജനത മരുഭൂമി 
യില്‍ത്തന്നെയായിരുന്നു. അവിടെ ഒരാള്‍ 
വിറകു പെറുക്കുന്നത്‌ അവര്‍ കണ്ടു. ശബ്ബത്തു 
ദിവസമായിട്ടും അയാള്‍ വിറകു പെറുക്കുക 
യായിരുന്നു. അവന്‍ അങ്ങനെ ചെയ്യുന്നത്‌ മറ്റു 
ചിലയാളുകളും കണ്ടു. 

33അവന്‍ വിറകു പെറുക്കുന്നതു കണ്ടവര്‍ 
അവനെ പിടിച്ച്‌ മോശെയുടെയും അഹരോ 
ന്‍െറയും അടുത്തു കൊണ്ടുവന്നു. എല്ലാവരും 
ചുറ്റും കൂടി. 34അവനെ എങ്ങനെ ശിക്ഷിക്കണ 
മെന്നറിയാത്തതിനാല്‍ അവര്‍ അവനെ 
അവിടെ വച്ചുകൊണ്ടിരുന്നു. 

അപവോള്‍ യഹോവ മോശെയോടു പറ 
ഞ്ഞു, “അയാള്‍ മരിക്കണം. പാളയത്തിനു പുറ 
ത്ത്‌ എല്ലാവരും അവന്‍െറമേല്‍ കല്ലെറിയണം.” 

36അതിനാല്‍ അവര്‍ അവനെ പാളയത്തിനു 
പുറത്തുകൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊന്നു. 
യഹോവ മോശെയോടു കല്കിച്ചതുപോലെ 
തന്നെയാണ്‌ അവരതു ചെയ്തത്‌. 








ദൈവം തന്‍െറ ജനതയെ ചട്ടങ്ങള്‍ 
ഓര്‍മ്മിപ്പിക്കുന്നു 

37യഹോവ മോശെയോടു പറഞ്ഞു, 38“യി 
സ്രായേല്‍ജനതയോട്‌ ഇങ്ങനെ പറയുക: 
എന്‍െറ കല്പനകള്‍ ഓാര്‍മ്മിക്കുന്നതിന്‌ നിങ്ങ 
ള്‍ക്കു ഞാന്‍ ചിലതു നല്‍കാം. അനേകം നൂല്‍ക്ക 
ഷണങ്ങള്‍ ചേര്‍ത്തുകെട്ടി അതു നിങ്ങളുടെ 
വസ്ത്രങ്ങളുടെ മൂലയില്‍ കെട്ടുക. ഈ തൊങ്ങ 
ലുകളിലോരോന്നിലും ഓരോ നീലച്ചരടും 
കെട്ടുക. ഇത്‌ നിങ്ങളിപ്പോള്‍ എന്നന്നേക്കുമായി 
ധരിക്കണം. 3ഈ തൊങ്ങലുകള്‍ കാണുമ്പോള്‍ 
യഹോവ നിങ്ങള്‍ക്കു തന്ന എല്ലാ കല്വനകളും 
നിങ്ങള്‍ ഓര്‍മ്മിക്കും. അപ്പോള്‍ നിങ്ങള്‍ കല്ല 
നകള്‍ അനുസരിക്കണം. കല്പനകളെ മറന്ന്‌ 
നിങ്ങള്‍ തെറ്റു ചെയ്യാതിരിക്കുന്നതിനും നിങ്ങ 
ളുടെ ശരീരവും കണ്ണുകളും ഇഷ്ടപ്പെടുന്നതു 
ചെയ്യാതിരിക്കുന്നതിനും ആ തൊങ്ങലുകള്‍ 
നിങ്ങളെ സഹായിക്കും. 44എനന്‍്റെ കല്പനക 
ളെല്ലാം അനുസരിക്കുന്നതിന്‌ നിങ്ങളോര്‍മ്മി 
ക്കണം. അപ്പോള്‍ നിങ്ങള്‍ ദൈവത്തിന്‍െറ 
വിശുദ്ധജനമായിത്തീരും. 

നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാ 
കുന്നു. നിങ്ങളെ ഈജിപ്തില്‍നിന്നും മോചി 
പ്പിച്ചവന്‍ ഞാനാകുന്നു. നിങ്ങളുടെ ദൈവമാ 
യിരിക്കുന്നതിനാണ്‌ ഞാനങ്ങനെ ചെയ്തത്‌. 
നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാ 
കുന്നു.” 





ചില നേതാക്കള്‍ മോശെയ്ക്കെ 
തിരെ തിരിയുന്നു 

കോരഹും ദാഥാനും അബീരാമും ഓനും 
16 തിരിഞ്ഞു. (യിസ്‌ 
ഹാരിന്‍െറെ പുത്രനായിരുന്നു കോരഹ്‌. യിസ്‌ 
ഹാര്‍ കെഹാത്തിന്‍െറ പുത്രനും കെഹാത്ത്‌ 
ലേവിയുടെ പുത്രനുമായിരുന്നു. ദാഥാനും 
അബീരാമും സഹോദരന്മാരും എലിയാബി 
ന്‍െറ പുത്രന്മാരുമായിരുന്നു. ഓന്‍ പേലെത്തി 
നെറ പുത്രനായിരുന്നു. ദാഥാനും അബീരാമും 
ഓനും രൂബേന്‍െറ പിന്‍ഗാമികളായിരുന്നു.) 
2അവര്‍ നാലുപേരും ചേര്‍ന്ന്‌ യിസ്രായേലുകാ 
രായ മറ്റ്‌ ഇരുന്നൂറ്റമ്പതുപേരെക്കൂടി സംഘടി 
പ്പിച്ച്‌ മോശെയ്ക്കെതിരെ വന്നു. ജനങ്ങള്‍ തെര 











മാണ്‌!” 


ഞ്ഞെടുത്ത നേതാക്കളായിരുന്നു അവര്‍. എല്ലാ 


151 


വര്‍ക്കും അവരെ അറിയാം. 3അവര്‍ അഹരോനും 
മോശെയ്ക്കും എതിരായി സംസാരിക്കാന്‍ ഒരു 
സംഘമായി വന്നു. അവര്‍ മോശെയോടും അഹ 
രോനോടും പറഞ്ഞു, “നിങ്ങള്‍ കുറെ കൂടിപ്പോ 
കുന്നു- നിങ്ങള്‍ക്കു തെറ്റുപറ്റി! യിസ്രായേല്‍ 
ജനത മുഴുവന്‍ വിശുദ്ധരാണ്‌. യഹോവ ഇപ്പോ 
ഴും അവര്‍ക്കിടയില്‍ വസിക്കുന്നു! നിങ്ങള്‍ 
യഹോവയുടെ മറ്റു വിശുദ്ധരേക്കാള്‍ സ്വയം 
പ്രധാന്യം കല്പിക്കുന്നു.” 

ഇതെല്ലാം കേട്ടപ്പോള്‍ മോശെ നിലത്തു 
നമസ്കരിക്കുകയും ദൈവത്തെ ആരാധിക്കു 
കയും ചെയ്തു. താന്‍ ദുഃഖിക്കുകയും താന്‍ 
അഹങ്കരിക്കുകയല്ലെന്നു കാണിക്കുകയും ചെ 
യ്തു. 5എന്നിട്ട മോശെ കോരഹിനോടും അവ 
നെറ അനുയായികളോടും പറഞ്ഞു, “നാളെ 
പ്രഭാതത്തില്‍ യഥാര്‍ത്ഥത്തില്‍ യഹോവയുടെ 
ജനത ആരാണെന്ന്‌ അവന്‍ കാണിച്ചുതരും. 
ആരാണ്‌ യഥാര്‍ത്ഥത്തില്‍ വിശുദ്ധനായ 
വ്യക്തിയെന്ന്‌ യഹോവ തെളിയിക്കും. യഹോ 
വ അവനെ തെരഞ്ഞെടുക്കുകയും അവനെ 
തന്‍െറ സമീപത്തു കൊണ്ടുവരികയും ചെയ്യും. 
അതിനാല്‍ കോരഹ്‌, നീയും നിന്‍െറ അനുയാ 
യികളും ഇങ്ങനെ ചെയ്യുക. "നാളെ തീയും 
ധൂപവും ചില വിശുദ്ധകിണ്ണങ്ങളില്‍ എടു 
ക്കുക. അനന്തരം ആ കിണ്ണങ്ങള്‍ യഹോവയുടെ 
മുമ്പില്‍ കൊണ്ടുവരിക. യഥാര്‍ത്ഥത്തില്‍ വിശു 
ദ്ധനായവനെ യഹോവ തെരഞ്ഞെടുക്കും. 
നിങ്ങള്‍ ലേവ്യര്‍ കുറെ കൂടിപ്പോയിരിക്കുന്നു- 
നിങ്ങള്‍ക്കു തെറ്റിയിരിക്കുന്നു!” 

മോശെ കോരഹിനോട്‌ ഇത്രകൂടി പറഞ്ഞു, 
“ലേവ്യരേ, ഞാന്‍ പറയുന്നതു കേള്‍ക്കൂ, 
യിസ്രായേലിന്‍റെ ദൈവം നിങ്ങളെ തെര 
ഞ്ഞെടുത്ത്‌ വിശുദ്ധരാക്കിയതില്‍ സന്തോഷി 
ക്കുക. നിങ്ങള്‍ മറ്റ്‌ യിസ്രായേലുകാരില്‍നിന്നും 
വ്യത്യസ്തരാണ്‌. യിസ്രായേല്‍ജനതയെ 
യഹോവയെ ആരാധിക്കുന്നതിന്‌ സഹായി 
ക്കുവാന്‍ യഹോവയുടെ വിശുദ്ധകൂടാരത്തില്‍ 
ശുശ്രൂഷ നടത്തുന്നതിന്‌ യഹോവ നിങ്ങളെ 
അവനന്‍െറയടുത്തേക്കു കൊണ്ടുവന്നതാണ്‌. 
അതുപോരേ? 

10പുരോഹിതരെ സഹായിക്കാനാണു യഹോ 
വ നിങ്ങളെ അവനന്‍്െറയരികില്‍ കൊണ്ടുവ 
ന്നത്‌. എന്നാല്‍ നിങ്ങളും പുരോഹിതന്മാരാ 
കാന്‍ ഇപ്പോള്‍ ശ്രമിക്കുന്നു. 1നീയും നിന്‍െറ 
അനുയായികളും ഒത്തുചേര്‍ന്ന്‌ യഹോവയ്ക്കെ 
തിരെ തിരിഞ്ഞിരിക്കുന്നു! അഹരോന്‍ എന്തെ 
ങ്കിലും തെറ്റു ചെയ്തോ? ഇല്ല! പിന്നെ നിങ്ങളെ 
ന്തിനാണ്‌ അവനെതിരെ പിറുപിറുക്കുന്നത്‌?” 

12അനന്തരം മോശെ ദാഥാനെയും അബീരാമി 
നെയും വിളിച്ചു. എന്നാല്‍ അവരിരുവരും പറ 
ഞ്ഞു, “ഞങ്ങള്‍ വരില്ല! 13അനേകം നന്മകള്‍ 
നിറഞ്ഞ ഒരു നാട്ടില്‍നിന്ന്‌ നീ ഞങ്ങളെ 
നയിച്ചു. മരുഭൂമിയില്‍ ഞങ്ങളെ കൊല്ലാനായി 
നീ കൊണ്ടുവന്നു. ഇപ്പോള്‍ നീ ഞങ്ങളേക്കാള്‍ 
ശക്തനാണെന്നു വരുത്താന്‍ മുതിരുന്നു. 4്ഞങ്ങ 
ളെന്തിനാണ്‌ നിന്‍െറ അനുയായികളാകേണ്ടത്‌? 
നന്മകള്‍ നിറഞ്ഞ മറ്റൊരു നാട്ടിലേക്കല്ല നീ 
ഞങ്ങളെ നയിച്ചത്‌. ദൈവം വാഗ്ദാനം ചെയ്ത 
ഭൂമിയും നീ ഞങ്ങള്‍ക്കു നല്‍കിയില്ല. നീ ഞങ്ങ 
ള്‍ക്കു വയലുകളോ മുന്തിരിത്തോപ്പുകളോ 
തന്നില്ല. നീ ഇവരെ നിന്‍െറ അടിമകളാക്കുമെ 
ന്നാണോ?* ഇല്ല! ഞങ്ങള്‍ വരില്ല.” 














നീ ... അടിമകളാക്കുമെന്നാണോ? “നീ ഇവരുടെ 
കണ്ണുകള്‍ തുരന്നെടുക്കുമോ?” എന്നര്‍ത്ഥം. 


സംഖ്യകള്‍ 16:3-29 


15അതിനാല്‍ മോശെയ്ക്ക്‌ വളരെ കോപമു 
ണ്ടായി. അവന്‍ യഹോവയോടു പറഞ്ഞു, 
“ഞാനിവരോട്‌ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാന 
വരില്‍നിന്ന്‌ ഒരു സാധനവും എടുത്തിട്ടുമില്ല, 
ഒരു കഴുതയെപ്പോലും! യഹോവേ, അവരുടെ 
സമ്മാനങ്ങളൊന്നും സ്വീകരിക്കരുത്‌” 

1അനന്തരം മോശെ കോരഹിനോടു പറ 
ഞ്ഞു, “നീയും നിന്‍െറ എല്ലാ അനുയായികളും 
നാളെ യഹോവയുടെ മുമ്പില്‍ നില്‍ക്കണം. 
അവിടെ അഹരോനും ഉണ്ടായിരിക്കണം. 
17നിങ്ങളിലോരോരുത്തരും ഓരോ തളികകളില്‍ 
കുന്തിരിക്കമിട്ട യഹോവയ്ക്കു സമര്‍പ്പിക്കണം. 
നേതാക്കന്മാര്‍ക്ക്‌ ഇരുനൂറ്റമ്പതു ധൂപക്കുറ്റികളും 
നിനക്കും അഹരോനും ഓരോന്നും ഉണ്ടാവണം.” 

18അതിനാല്‍ ഓരോരുത്തരും ഓരോ ധൂപ 
ക്കൂറ്റി കുന്തിരിക്കമിട്ട കത്തിച്ചുകൊണ്ടുവന്നു. 
അനന്തരം അവര്‍ സമ്മേളനക്കൂടാരത്തിനെറ 
കവാടത്തിങ്കല്‍ നിന്നു. മോശെയും അഹരോനും 
അവിടെ പോയിനിന്നു. കോരഹ്‌ എല്ലാവ 
രെയും സമ്മേളനക്കൂടാരത്തിന്‍െറ കവാടത്തില്‍ 
വിളിച്ചുകൂട്ടി. അപ്പോള്‍ അവിടെയുണ്ടായി 
രുന്ന എല്ലാവരിലും യഹോവയുടെ തേജസ്സ്‌ 
പ്രത്യക്ഷപ്പെട്ട. യഹോവ മോശെയോടും 
അഹരോനോടുമായി പറഞ്ഞു, 1“ഇവരില്‍ 
നിന്നും ദൂരെപോകുക! അവരെ എനിക്കിപ്പോള്‍ 
നശിപ്പിക്കണം!” 

പക്ഷേ മോശെയും അഹരോനും നിലത്തു 
നമസ്കരിച്ചു കരഞ്ഞു, “ദൈവമേ, സര്‍വ്വമനു 
ഷ്ൃരുടെയും ആത്മാക്കളുടെ ദൈവമേ, മനുഷ്യ 
രെന്താണാലോചിക്കുന്നതെന്ന്‌ അങ്ങയ്ക്കു 
റിയാം .അവരോടെല്ലാവരോടും കോപിക്കാതി 
രിക്കേണമേ. യഥാര്‍ത്ഥത്തില്‍ ഒരാളേ പാപം 
ചെയ്തിട്ടുള്ളൂ.” 

23അപ്പോോള്‍ യഹോവ മോശെയോടു പറ 
ഞ്ഞു, 2കോരഹിന്‍െറയും ദാഥാന്‍െറയും 
അബീരാമിന്‍െറയും കൂടാരങ്ങളില്‍ നിന്നക 
ലേക്കുപോകാന്‍ ജനങ്ങളോടു പറയുക.” 

25മോശെ എഴുന്നേറ്റ്‌ ദാഥാന്‍െറയും അബീരാ 
മിന്‍െറയും അടുത്തേക്കു പോയി. എല്ലാ 
യിസ്രായേല്‍മൂപ്പന്മാരും അവനെ അനുഗമ്‌ ചൂ 
26മോശെ ജനങ്ങളെ താക്കീതു ചെയ്തു, “ഇ 
ദുഷ്ടരുടെ കൂടാരങ്ങളില്‍നിന്നും അകലെ 
പോകുക. അവരുടെ ഒരു സാധനത്തിലും തൊട 
രുത്‌! അങ്ങനെ നിങ്ങള്‍ ചെയ്താല്‍ അവരുടെ 
പാപത്തിനന്‍െറ കാഠിന്യംകൊണ്ട്‌ നിങ്ങള്‍ നശി 
ls ah 

27അതിനാല്‍ അവര്‍ കോരഹിന്‍െറയും ദാഥാ 
ന്‍െറയും അബീരാമിന്‍െറയും കൂടാരങ്ങളില്‍ 
നിന്നും മാറി. കോരഹും ദാഥാനും അബീരാമും 
തങ്ങളുടെ കൂടാരങ്ങളുടെ സമീപത്ത്‌ തങ്ങളുടെ 
കുടുംബങ്ങളോടൊപ്പം നിന്നു. അവര്‍ തങ്ങളുടെ 
കൂടാരങ്ങളുടെ പുറത്ത്‌ തങ്ങളുടെ ഭാര്യമാ 
രോടും കുട്ടികളോടും കൊച്ചുകുഞ്ഞുങ്ങളോടു 
മൊത്തു നിന്നു. 

28അപ്പോള്‍ മോശെ പറഞ്ഞു, “ഞാന്‍ നിങ്ങ 
ളോടു പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാന്‍ 
യഹോവ എന്നെ അയച്ചതാണെന്നതിന്‌ ഞാന്‍ 
നിങ്ങള്‍ക്കു തെളിവുകള്‍ കാണിക്കാം. അക്കാര്യ 
മൊന്നും എന്‍െറ ആശയമല്ലെന്ന്‌ നിങ്ങളെ 
ഞാന്‍ കാണിക്കാം. 2£ഇവിടെയുള്ള ഇവര്‍ 
മരിക്കും. പക്ഷേ അവര്‍ സാധാരണരീതിയില്‍- 
മനുഷ്യര്‍ സാധാരണ മരിക്കുമ്പോലെ-മരിച്ചാല്‍ 
യഹോവ യഥാര്‍ത്ഥത്തില്‍ എന്നെ അയച്ചത 
ല്ലെന്നതിനു തെളിവാണ്‌. 














സംഖ്യകള്‍ 16:30-17:7 


പക്ഷേ വൃത്ൃയസ്തമായൊരു രീതിയില്‍ 
ഇവര്‍ മരിക്കുന്നതിന്‌- പൂതിയ രീതിയില്‍- 
യഹോവ ഇടയാക്കിയാല്‍ ഇവര്‍ യഥാര്‍ത്ഥ 
ത്തില്‍ യഹോവയ്ക്കെതിരെ പാപം ചെയ്തു 
എന്നതിനു തെളിവായിരിക്കും. ഇതാണു 
തെളിവ്‌. ഭൂമി പിളര്‍ന്ന്‌ ഇവരെ വിഴുങ്ങും. 
അവര്‍ ജീവനോടെ പാതാളത്തിലേക്കു പോകും. 
അവര്‍ക്കുള്ളതെല്ലാം അവരോടൊത്തു പാതാള 
ത്തിലേക്കു വീഴും.” 

31മോശെ ഇക്കാര്യങ്ങള്‍ പറഞ്ഞുതീര്‍ന്ന 
പ്പോള്‍ അവര്‍ക്കിടയിലെ ഭൂമി പിളര്‍ന്നു. 32ഭൂമി 
അതിന്‍െറ വായ പിളര്‍ന്ന്‌ അവരെ വിഴുങ്ങി 
യതു പോലെയായിരുന്നു അത്‌. അവരുടെ വീടു 
കളും കുടുംബങ്ങളും സ്വത്തും ഭൂമിക്കുള്ളിലേക്കു 
പോയി. 33അവര്‍ ജീവനോടെ പാതാളത്തി 
ലേക്കു പോയി. അവരുടെ എല്ലാ സാധനങ്ങളും 
അവരോടൊപ്പം പോയി. അനന്തരം ഭൂമി അവര്‍ 
ക്കുമേല്‍ അടഞ്ഞു. അവരുടെ കഥ കഴിഞ്ഞു- 
അവര്‍ പാളയത്തില്‍നിന്നും എന്നെന്നേക്കു 
മായി പോയി. 

4വധിക്കപ്പെട്ടവരുടെ നിലവിളി യിസ്രായേ 
ല്‍ജനത കേട്ടു. അതിനാലവര്‍ നാലുഭാഗത്തേ 
ക്കും ഓടിക്കൊണ്ടു പറഞ്ഞു, “ഭൂമി നമ്മളെയും 
കൊല്ലും!” 

35അനന്തരം ധൂപാര്‍പ്പണം നടത്തുകയായി 
രുന്ന ഇരുന്നൂറ്റിയമ്പതു പേരെയും യഹോവ 
യില്‍നിന്നും വമിച്ച അഗ്നി വധിച്ചു. 

3യോഹോവ മോശെയോടു പറഞ്ഞു, 3738“അ 
ഹരോന്‍െറ പുത്രനും പുരോഹിതനുമായ 
എലെയാസാരിനോട്‌ അഗ്നിയില്‍നിന്നും 
ധൂപക്കുറ്റികളെല്ലാം എടുക്കുവാന്‍ പറയുക. 
കല്‍ക്കരിയും ചാരവും ചിതറിച്ചു കളയുക. 
അവര്‍ എനിക്കെതിരെ പാപം ചെയ്തു. അതി 
ന്‍െറ വില അവരുടെ ജീവന്‍ തന്നെ. പക്ഷേ 
ധൂപക്കുറ്റികള്‍ ഇപ്പോഴും വിശുദ്ധമാണ്‌. അവര്‍ 
അതു യഹോവയ്ക്കു നല്‍കിയതിനാല്‍ ധൂപക്കു 
റ്റികള്‍ വിശുദ്ധങ്ങളാണ്‌. അവ അടിച്ചു പരത്തി 
തകിടുകളാക്കുക. അവ യാഗപീഠം മൂടാന്‍ ഉപ 
യോഗിക്കുക. ഇത്‌ യിസ്രായേൽജനതയ്ക്കു മുഴു 
വനുമായുള്ള ഒരു മുന്നറിയിപ്പാണ്‌.” 

39അതിനാല്‍ പുരോഹിതനായ എലെയാ 
സാര്‍ അവര്‍ കൊണ്ടുവന്ന ഓട്ടുധൂപക്കുറ്റികള്‍ 
ശേഖരിച്ചു. അതു കൊണ്ടുവന്നവര്‍ ഭസ്മമായെ 
ങ്കിലും ധൂപക്കുറ്റികള്‍ അവശേഷിച്ചു. എന്നിട്ട 
അവ അടിച്ചുപരത്തി തകിടുകളാക്കാ൯ന്‍ അവര്‍ 
ചിലരോടാവശ്യപ്പെട്ടു. അനന്തരം അവന്‍ ആ 
തകിട്‌ യാഗപീഠത്തിന്മേല്‍ വെച്ചു. 40യഹോവ 
മോശെയിലൂടെ അവനോടു കല്ലിച്ചതുപോലെ 
തന്നെയാണ്‌ അവനതു ചെയ്തത്‌. അഹരോ 
ന്‍െറ കുടുംബത്തില്‍നിന്നുള്ള ഒരുവനു മാത്രമേ 
യഹോവയുടെ മുമ്പില്‍ ധൂപം ഹോമിക്കാനനു 
വാദമുള്ളൂ എന്ന്‌ യിസ്രായേല്‍ജനതയെ ഓര്‍മ്മി 

ക്കാനുള്ള ഒരു അടയാളമാണത്‌. യഹോവ 
യ്ക്കു മുമ്പില്‍ ധൂപം കത്തിക്കുന്ന മറ്റാരും കോര 
ഹിനെയും അനുയായികളെയും പോലെ വധി 
ക്കപ്പെടും. 





























അഹരോന്‍ ജനങ്ങളെ രക്ഷിക്കുന്നു 
പിറ്റേന്ന്‌ എല്ലാ യിസ്രായേലുകാരും 
മോശെയ്ക്കും അഹരോനുമെതിരെ പിറുപി 
റുത്തു. അവര്‍ പറഞ്ഞു, “യഹോവയുടെ ജന 
തയെ നിങ്ങള്‍ കൊന്നു.” 
മോശെയും അഹരോനും സമ്മേളനക്കൂടാര 
ത്തിന്‍റെ കവാടത്തിങ്കല്‍ നില്‍ക്കുകയായി 


152 


രുന്നു. മോശെയ്ക്കും അഹരോനുമെതിരെ പിറു 
പിറുത്തുകൊണ്ട്‌ ജനങ്ങള്‍ അവിടെ തടിച്ചു 
കൂടിയിരുന്നു. എന്നാല്‍ അവര്‍ സമ്മേളനക്കൂടാ 
രത്തില്‍ മുന്നോട്ടു നോക്കിയപ്പോള്‍ മേഘം 
അതിനെ മൂടുന്നതും യഹോവയുടെ തേജസ്സ്‌ 
അവിടെ പ്രത്യക്ഷപ്പെടുന്നതും കണ്ടു. 4അ 
പ്പോള്‍ മോശെയും അഹരോനും സമ്മേളന 
ക്കൂടാരത്തിന്‍െറ മുമ്പിലേക്കു പോയി. 

യഹോവ മോശെയോടു പറഞ്ഞു, “അവ 
രില്‍ നിന്നകന്നു പോകുക. എനിക്കവരെ നശി 
പ്പിക്കണം.” അതിനാല്‍ മോശെയും അഹരോനും 
നിലത്തു സാഷ്ടാംഗംവീണു നമസ്കരിച്ചു. 

4അനന്തരം മോശെ അഹരോനോടു പറ 
ഞ്ഞു, “ധൂപക്കൂറ്റിയും യാഗപീഠത്തില്‍നിന്ന്‌ 
കുറച്ചു അഗ്നിയും കൊണ്ടുവരിക. അല്പം സുഗ 
ന്ധദ്രവ്യവും അതിലിടുക. വേഗം ആ സംഘ 
ക്കാരുടെയടുത്തു ചെന്ന്‌ അവരെ ശുദ്ധീകരിക്കാ 
നുള്ള കാര്യങ്ങള്‍ ചെയ്യുക. യഹോവ അവരില്‍ 
കോപിഷ്ഠനായിരിക്കുന്നു. പ്രശ്നങ്ങള്‍ ആരം 
ഭിച്ചു കഴിഞ്ഞു.” 

474അതിനാല്‍ അഹരോന്‍ മോശെ പറഞ്ഞ 
തുപോലെ ചെയ്തു. അഹരോന്‍ ധൂപവും 
അഗ്നിയുമെടുത്ത്‌ ജനങ്ങള്‍ക്കിടയിലേക്ക്‌ 
ഓടി. എന്നാല്‍ അവര്‍ക്കിടയില്‍ രോഗം പട 
ര്‍ന്നു കഴിഞ്ഞിരുന്നു. അതിനാല്‍ അഹരോന്‍ 
മരിച്ചവര്‍ക്കും ജീവിചിരിക്കുന്നവര്‍ക്കും ഇട 
യില്‍ നിന്നു. അവരെ ശുദ്ധീകരിക്കാനുള്ള 
തെല്ലാം അഹരോന്‍ ചെയ്തു. രോഗം അവിടെ 
നിലച്ചു. പക്ഷേ പതിനാലായിരത്തി എഴുനൂ 
റുപേര്‍ അതു മൂലം മരിച്ചുകഴിഞ്ഞിരുന്നു. 
കോരഹ്‌ മൂലം മരിച്ചവര്‍ അതില്‍പ്പെടുകയില്ല. 
ടിഅങ്ങനെ മഹാമാരി നിലയ്ക്കുകയും അഹ 
രോന്‍ സമ്മേളനക്കൂടാരത്തിനെറെ കവാടത്തി 
ങ്കല്‍ മോശെയുടെ അടുത്തേക്കു പോകുകയും 
ചെയ്തു. 





അഹരോനാണ്‌ മഹാപുരോഹി 
തനെന്ന്‌ ദൈവം 

[0 മോശെയോടു പറഞ്ഞു, 2“യിി 
സ്രായേല്‍ജനതയോടു സംസാരിക്കുക. 
അവരില്‍നിന്നും പന്ത്രണ്ട്‌ ഈന്നുവടികള്‍ 
സംഘടിപ്പിക്കുക. പന്ത്രണ്ടു ഗോത്രങ്ങളുടെയും 
നേതാക്കന്മാരില്‍നിന്ന്‌ ഒന്നു വീതം. ഓരോരു 
ത്തരുടെയും പേര്‍ അവരവരുടെ ഉനന്നുവടി 
യില്‍ എഴുതി വയ്ക്കണം. 3ലേവ്യരില്‍നിന്നും 
കിട്ടിയവടിയില്‍ അഹരോന്‍റെ പേരെഴുതുക. 
ഓരോ ഗോത്രത്തലവനും ഓരോ വടിയുണ്ടായി 
രിക്കണം. ഈ ഉരന്നുവടികള്‍ സാക്ഷ്യപെട്ടക 
ത്തിനു മുമ്പില്‍ സമ്മേളനക്കൂടാരത്തില്‍ വയ്ക്ക 
ണം. അവിടെയാണ്‌ ഞാന്‍ നിന്നെ കാണുന്നത്‌. 
ട്രാളെ ഞാന്‍ യഥാര്‍ത്ഥപുരോഹിതനായി 
തെരഞ്ഞെടുക്കും. ആരുടെ ഉനന്നുവടിയിലാ 
ണോ ഇലകള്‍ മുളയ്ക്കുന്നത്‌ അയാളെ ഞാന്‍ 
പുരോഹിതനായി തെരഞ്ഞെടുത്തുവെന്ന്‌ 
നിങ്ങള്‍ മനസ്സിലാക്കണം. അങ്ങനെ എന്നെയും 

നിന്നെയും പഴിക്കുന്നവരെ ഞാന്‍ തടയും.” 
അതിനാല്‍ മോശെ യിസ്രായേല്‍ജനത 
യോടു സംസാരിച്ചു. ഓരോ നേതാക്കളും 
അവന്‍ ഓരോ ഇന്നുവടി നല്‍കി. പന്ത്രണ്ട്‌ 
ഉന്നുവടികളുണ്ടായിരുന്നു. ഓരോ ഗോത്രത്തല 
വന്മാരില്‍നിന്നും ഓരോ ഉന്നുവടിയുണ്ടായി 
രുന്നു. ഒരു ഈന്നുവടി അഹരോനന്‍െറതായിരുന്നു. 
"മോശെ ഉന്നുവടികള്‍ കരാറിന്‍െറെ കൂടാര 
ത്തില്‍ യഹോവയുടെ സവിധത്തില്‍ വെച്ചു. 


153 


“പിറ്റേന്ന്‌ മോശെ കൂടാരത്തില്‍ പ്രവേശിച്ചു. 


സംഖ്യകള്‍ 17:8-18:17 


ചെയ്യുവാനും ഞാനവരെ നിനക്കു തന്നതാണ്‌. 





ലേവിയുടെ ഗോത്രത്തില്‍നിന്നും കിട്ടിയ അഹ 
രോനന്‍െറ വടിയില്‍ പുതിയ ഇലകള്‍ വളര്‍ന്നി 
രിക്കുന്നത്‌ അവന്‍ കണ്ടു. ആ ഇന്നുവടിയില്‍ 
ശാഖകള്‍ പൊട്ടിമുളയ്ക്കുകയും അതില്‍ ബദാം 
കായ്കള്‍ ഉണ്ടാവുകപോലും ചെയ്തു. 9അതി 
നാല്‍ മോശെ ആ ഉനരന്നുവടികളെല്ലാം യഹോ 
വയുടെ സവിധത്തില്‍നിന്നും പുറത്തേക്കു 
കൊണ്ടുവന്നു. മോശെ ആ ഇന്നുവടി യിസ്രാ 
യേല്‍ജനതയെ കാണിച്ചു. ഓരോരുത്തരും 
ഉന്നുവടികളില്‍ നോക്കുകയും അവനവന്‍റെ 
വടി എടുക്കുകയും ചെയ്തു. 
10അനന്തരം യഹോവ മോശെയോടു പറ 
ഞ്ഞു,“അഹരോനന്‍െറ വടി കരാറിന്‍െറ മുമ്പി 
ലുള്ള കൂടാരത്തിലേക്കു തിരികെ വയ്ക്കുക. 
എപ്പോഴും എനിക്കെതിരെ തിരിയൂന്നവര്‍ക്ക്‌ 
അതൊരു അടയാളമായിരിക്കട്ടെ. അത്‌ എനി 
ക്കെതിരെ പിറുപിറുക്കുന്നതില്‍നിന്ന്‌ അവരെ 
തടയുകയും എനിക്കവരെ കൊല്ലേണ്ടിവരി 
കയും ഇല്ല.” 1അതിനാല്‍ യഹോവ തന്നോടു 
കല്പിച്ചതുപോലെ മോശെ ചെയ്തു. 
12യിസ്രായേല്‍ജനത മോശെയോടു പറ 
ഞ്ഞു, “ഞങ്ങള്‍ മരിക്കുമെന്ന്‌ ഞങ്ങള്‍ക്കറിയാം! 
ഞങ്ങള്‍ നഷ്ടപ്പെട്ടു കഴിഞ്ഞു! ഞങ്ങളെല്ലാം 
നശിപ്പിക്കപ്പെടും! 3യഹോവയുടെ വിശുദ്ധ 
സ്ഥലത്തിനടുത്തേക്കു വരുന്ന ഏതൊരു 
വ്യക്തിയും മരിക്കും. ഞങ്ങളെല്ലാം മരിക്കുമെ 
ന്നത്‌ സത്യമല്ലേ?” 











പുരോഹിതരുടെയും ലേവ്യരുടെയും 
ജോലികള്‍ 
യഹോവ അഹരോനോടു പറഞ്ഞു, 
] “നീയും നിന്‍െറ പുത്രന്മാരും നിന്‍െറ 
പിതാവിന്‍െറ കുടുംബത്തിലെ എല്ലാവരും 
ഇനി വിശുദ്ധസ്ഥലത്തിന്‌ എതിരെ നടക്കുന്ന 
ഏതു തെറ്റിനും ഉത്തരവാദികളായിരിക്കും. 
പുരോഹിതന്മാര്‍ക്കെതിരെ ഉണ്ടാകുന്ന ഏതു 
തെറ്റിനും നീയും നിന്‍െറ പുത്രന്മാരും ഉത്തര 
വാദികളായിരിക്കും. 2നിനന്‍െറെ ഗോത്രത്തിലെ 
മറ്റു ലേവ്യരേയും നിങ്ങളോടൊത്തു ചേര്‍ക്കുക. 
കരാറിന്‍െറ കൂടാരത്തിലെ ശുശ്രൂഷകള്‍ക്ക്‌ 
അവര്‍ നിന്നെയും നിന്‍െറ പുത്രന്മാരെയും 
സഹായിക്കണം. “ലേവിയുടെ വംശക്കാരായ 
അവര്‍ നിന്‍െറ നിയന്ത്രണത്തിന്‍ കീഴിലായിരി 
ക്കണം. കൂടാരത്തിനുള്ളില്‍ ചെയ്യേണ്ട എല്ലാ 
ജോലികളും അവര്‍ ചെയ്യണം. എന്നാല്‍ അവര്‍ 
വിശുദ്ധസ്ഥലത്തെ സാധനങ്ങളുടെയോ യാഗ 
പീഠത്തിന്‍െറെയോ അടുത്തേക്കു പോകരുത്‌. 
അവരങ്ങനെ ചെയ്താല്‍ അവര്‍ മരിക്കും- ഒപ്പം 
നീയും മരിക്കും. അവര്‍ നിന്നോടൊപ്പം ചേര്‍ന്ന്‌ 
എല്ലാം ചെയ്യണം. സമ്മേളനക്കൂടാരത്തിനെറ 
പരിപാലനം അവരാണു നടത്തേണ്ടത്‌. കൂടാ 
രത്തില്‍ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അവര്‍ 
വേണം ചെയ്യാന്‍. മറ്റാരും നീയിരിക്കുന്ന സ്ഥല 
ത്തേക്കു വരാന്‍ പാടില്ല. 
ട*വിശുദ്ധസ്ഥലത്തിന്‍െറയും യാഗപീഠത്തി 
ന്‍െറയും ചുമതല നിനക്കാണ്‌. ഇനിയും 
യിസ്രായേല്‍ജനതയോട്‌ കോപിക്കാന്‍ എനി 
ക്കാഗ്രഹമില്ല. അവര്‍ നിനക്കുള്ളൊരു സമ്മാനം 
പോലെയാണ്‌. സേകല യിസ്രായേലുകാരില്‍ 
നിന്നും ഞാന്‍ തന്നെയാണു ലേവ്യരെ തെര 
ഞ്ഞെടുത്തത്‌. അവര്‍ നിങ്ങള്‍ക്കൊരു സമ്മാനം 
പോലെയാണ്‌. യഹോവയെ ശുശ്രൂഷിക്കു 
വാനും സമ്മേളനക്കൂടാരത്തിലെ ജോലികള്‍ 











പക്ഷേ അഹരോന്‍, നീയും നിന്‍െറ പുത്ര 
ന്മാരും മാത്രമേ പുരോഹിതരുടെ ജോലി ചെയ്യാ 
വൂ. യാഗപീഠത്തിനടുത്തേക്കു പോകുവാന്‍ 
അനുവാദമുള്ളവര്‍ നിങ്ങള്‍ മാത്രമാണ്‌. തിരശ്ശീ 
ലയ്ക്കുള്ളിലെ അതിവിശുദ്ധസ്ഥലത്തേക്കു 
പോകുവാന്‍ അനുവാദമുള്ളത്‌ നിങ്ങള്‍ക്കു മാത്ര 
മാണ്‌. പുരോഹിതനായി ശുശ്രൂഷ നടത്താ 
നുള്ള അവസരം നിങ്ങള്‍ക്കു ഞാന്‍ സമ്മാനി 
ക്കുന്നു. എന്‍െറ വിശുദ്ധസ്ഥലത്തിനടുത്തേക്കു 
വരുന്ന മറ്റാരും വധിക്കപ്പെടും.” 
അനന്തരം യഹോവ അഹരോനോടു പറ 
ഞ്ഞു, “ജനങ്ങള്‍ എനിക്കു തരുന്ന എല്ലാ 
വിശേഷസമ്മാനങ്ങളുടെയും മേലധികാരം 
ഞാന്‍ നിനക്കു തരുന്നു. യിസ്രായേല്‍ജനത 
എനിക്കു തരുന്ന എല്ലാ വിശുദ്ധസമ്മാനങ്ങളും 
ഞാന്‍ നിനക്കു തരുന്നു. അവ നിനക്കും നിന്‍െറ 
മക്കള്‍ക്കും പങ്കുവച്ചെടുക്കാം. അവ എന്നും 
നിങ്ങളുടേതായിരിക്കും. ജനങ്ങള്‍ ബലികള്‍, 
ധാന്യബലികള്‍, പാപബലികള്‍, അപരാധബ 
ലികള്‍ എന്നിവയെല്ലാം കൊണ്ടുവരും. ഈ വഴി 
പാടുകള്‍ അതിവിശുദ്ധങ്ങളാണ്‌. ee 
ടാതെ കിടക്കുന്ന ഭാഗങ്ങളില്‍നിന്നാണ്‌ അത്‌ 
വിശുദ്ധവഴിപാടുകളില്‍ നിനക്കുള്ള പങ്കുവരു 
ന്നത്‌. ആ സാധനങ്ങളെല്ലാം നിനക്കും നിന്‍െറ 
മക്കള്‍ക്കുമുള്ളതാണ്‌. 

10അതിവിശുദ്ധസ്ഥലത്തിരുന്നു മാത്രമേ അവ 
ഭക്ഷിക്കാവൂ. നിന്‍െറ കുടുംബത്തിലെ എല്ലാ 
പുരുഷന്മാരും അതു ഭക്ഷിക്കണം. പക്ഷേ ആ 
വഴിപാടുകള്‍ വിശുദ്ധങ്ങളാണെന്ന്‌ നിങ്ങള്‍ 
ഓര്‍മ്മിക്കണം. 

11“യി സ്രായേല്‍ജനത നീരാജനാര്‍പ്പണ 
ത്തിനു നല്‍കുന്ന എല്ലാ സമ്മാനങ്ങളും നിന 
ക്കുള്ളതാണ്‌. ഇതു ഞാന്‍ നിന്‍െറ പുത്രന്മാര്‍ക്കും 
പുത്രിമാര്‍ക്കും നല്‍കുന്നു. ഇതു നിന്‍െറ 
പങ്കാണ്‌. നിന്‍െറ കുടുംബത്തില്‍ ശുദ്ധിയുള്ള 
വര്‍ക്കെല്ലാം അതു തിന്നാം. 

12“ഏറ്റവും നല്ല ഒലിവെണ്ണ, പുതിയ വീഞ്ഞ്‌, 
ധാന്യം എന്നിവയും ഞാന്‍ നിനക്കു തരുന്നു. 
അതെല്ലാം യഹോവയായ എനിക്ക്‌ യിസ്ധായേ 
ല്‍ജനത നല്‍കിയതാണ്‌. അത്‌ അവരുടെ ആദ്യ 
വിളവെടുപ്പില്‍നിന്നും ഉള്ളവയാണ്‌ 13ജനങ്ങള്‍ 
വിളവെടുക്കുമ്പോള്‍ ആദ്യവിളവു യഹോവ 
യ്ക്കു കൊണ്ടുവരുന്നു. അതിനാല്‍ ഇവയെല്ലാം 
ഞാന്‍ നിനക്കു തരുന്നു. നിന്‍െറ കുടുംബത്തി 
ലെ ശുദ്ധിയുള്ള എല്ലാവര്‍ക്കും അതു തിന്നാം. 

14“യി(സ്രായേലില്‍ വിശിഷ്ടനേര്‍ച്ചയിലൂടെ 
യഹോവയ്ക്കു നല്‍കപ്പെടുന്നതെന്തും നിന്റ 
തായിരിക്കും. 

15“ഒരു സ്ത്രീയുടെ ആദൃശിശുവും ഒരു മൃഗ 
ത്തിന്‍െറ കടിഞ്ഞുലും യഹോവയ്ക്കു നല്‍ക 
പ്പെടണം. ആ ശിശു നിന്‍േറതായിരിക്കും. ആദ്യ 
ജാതമൃഗം അശുദ്ധിയുള്ളതാണെങ്കില്‍ അത്‌ 
വീണ്ടെടുക്കപ്പെടേണം. മനുഷ്യശിശുവും വീ 
ണ്ടെടുക്കപ്പെടേണം. (അതു വീണ്ടും അതിന്‍െറ 
കുടുംബത്തിന്‍േറേതാകണം.) 

16ശിശുവിന്‌ ഒരു മാസം മാത്രം പ്രായമുള്ള 
പ്പോള്‍ അതിന്‍െറ a see 
കണം. രണ്ട്‌ ഓണ്‍സ്‌ വെ തി 
വില, വെള്ളി തൂക്കാനുള്ള Se അളവ്‌ 
ഇതിനുപയോഗിക്കണം. ഓദ്യോഗിക അളവ്‌ 
ഇരുപതു ഗേര ആണ്‌. 

17“എന്നാല്‍ ആദ്യജാതരായ പശു, ചെമ്മരി 
യാട്‌, കോലാട്‌ എന്നിവയ്ക്കു വീണ്ടെടുപ്പു 



































സംഖ്യകള്‍ 18:18-19:10 


പണം നല്‍കേണ്ടതില്ല. ആ മൃഗങ്ങള്‍ വിശുദ്ധ 
ങ്ങളാണ്‌. അവയുടെ രക്തം യാഗപീഠത്തില്‍ 
തളിക്കുകയും കൊഴുപ്പ്‌ ഹോമിക്കുകയും 
വേണം. അഗ്നിയിലൂടെയുള്ള ആ വഴിപാ 
ടിന്‍െറെ ഗന്ധം യഹോവയെ സംപ്രീതനാക്കും. 
18പക്ഷേ ആ ബലികളില്‍നിന്നുള്ള മാംസം 
നിന്‍േറതാകും. നീരാജനബലിയുടെ നെഞ്ചില്‍ 
നിന്നുള്ള മാംസവും നിന്‍േറതാണ്‌. മറ്റു വഴിപാ 
ടുകളുടെ വലതുതുടയും നിനക്കുള്ളതാണ്‌. 
19വിശുദ്ധസമ്മാനങ്ങളായി ജനങ്ങള്‍ അര്‍പ്പിക്കു 
ന്നതെന്തും യഹോവയായ ഞാന്‍ നിനക്കു നല്‍ 
കും. ഇതു നിന്‍െറ പങ്കാണ്‌. നിനക്കും നിന്‍െറ 
പുത്രീപുത്രന്മാര്‍ക്കുമായി നല്‍കിയതാണിത്‌. 
ഇതു നിത്യനിയമമാണ്‌. യഹോവയുമായുള്ള 
അലംഘ്യമായ കരാറാണിത്‌. നിന്നോടും 
നിന്‍െറ പിന്‍ഗാമികളോടും ഞാന്‍ ചെയ്ത 
വാഗ്ദാനം.” 

7 യഹോവ അഹരോനോട്‌ ഇതുകൂടി പറ 
ഞ്ഞു, “നിനക്കു ഭൂമിയൊന്നും കിട്ടില്ല. മറ്റുളളവര്‍ 
ക്കുള്ള യാതൊന്നും നിനന്‍്റേതാവുകയില്ല. 
യഹോവയായ ഞാന്‍ നിനന്‍േറതായിരിക്കും. 
യിസ്രായേല്‍ജനതയ്ക്ക്‌ ഞാന്‍ വാഗ്ദാനം 
ചെയ്ത ഭൂമി ലഭിക്കും. എന്നാല്‍ നിനക്കുള്ള 
എന്‍െറ സമ്മാനം ഞാന്‍ തന്നെ. 

21“യിസ്രായേല്‍ജനത തങ്ങള്‍ക്കുള്ളതിനന്‍െറ 
പത്തിലൊന്ന്‌ നല്‍കണം. അതു ഞാന്‍ ലേവി 
യൂടെ പിന്‍ഗാമികള്‍ക്ക്‌ നല്‍കിയിരിക്കുന്നു. 
സമ്മേളനക്കൂടാരത്തിലെ ശുശ്രൂഷാവേളയില്‍ 
തങ്ങള്‍ ചെയുന്ന ജോലിക്കു പ്രതിഫലമായി 
അവര്‍ക്കുള്ളതാണിത്‌. 

22എന്നാല്‍ യിസ്രായേലിലെ മറ്റു ജനങ്ങളാരും 
ഒരിക്കലും സമ്മേളനക്കൂടാരത്തിനടുത്തേക്കു 
പോകരുത്‌. അവരങ്ങനെ ചെയ്താല്‍ അവര്‍ 
കൊല്ലപ്പെടും! 24സമ്മേളനക്കൂടാരത്തിനെതിരെ 
യൂുണ്ടാകുന്ന ഏതു പാപത്തിനും അതില്‍ 
ജോലി ചെയ്യുന്ന ലേവ്യര്‍ക്ക്‌ ആയിരിക്കും ഉത്ത 
രവാദിത്വം. ഇത്‌ എക്കാലവും നിലനില്‍ക്കുന്ന 
ഒരു നിയമമായിരിക്കും. യിസ്രായേലിലെ മറ്റു 
ജനതയ്ക്ക്‌ ഞാന്‍ വാഗ്ദാനം ചെയ്തിരിക്കുന്ന 
ഭൂമി ഒരിക്കലും ലേവ്യർക്കു ലഭിക്കില്ല. 24പക്ഷേ, 
എനിക്കു സമര്‍പ്പിക്കുന്നതിന്‍െറ പത്തിലൊന്ന്‌ 




















154 


വിശുദ്ധവുമായതു തെരഞ്ഞെടുക്കണം. നിങ്ങള്‍ 
യഹോവയ്ക്കു കൊടുക്കേണ്ട പത്തിലൊന്ന്‌ 
അതാണ്‌. 

30“മോശെ, ലേവ്യരോടു പറയുക: യിനസ്ധ്രാ 
യേല്‍ജനത തങ്ങളുടെ വിളവിന്‍െറയും 
വീഞ്ഞിന്‍െറയും പത്തിലൊന്ന്‌ നിങ്ങള്‍ക്കു 
നല്‍കും. അപ്പോള്‍ നിങ്ങള്‍ അതിന്‍െറ പത്തി 
ലൊന്ന്‌ യഹോവയ്ക്കു നല്‍കണം. അത്‌ മെതി 
ക്കളത്തിലെയും മുന്തിരിത്തോപ്പിലെയും നിങ്ങ 
ളുടെ സ്വന്തം ഉല്പന്നമായി പരിഗണിക്കപ്പെടും. 
31നിങ്ങള്‍ക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങള്‍ക്കും 
അതു ഭക്ഷിക്കാം. സമ്മേളനക്കൂടാരത്തില്‍ നി 
ങ്ങള്‍ ചെയ്യുന്ന ജോലിക്കുള്ള പ്രതിഫലമായി 
രിക്കും അത്‌. നിങ്ങള്‍ അതിന്‍െറ നല്ല ഭാഗം 
യഹോവയ്ക്കു നല്‍കുകയാണെങ്കില്‍ നിങ്ങള്‍ 
ക്ക്‌ അപരാധമുണ്ടാകില്ല. ആ സാധനങ്ങള്‍ 
യിസ്രായേൽജനതയില്‍നിന്നുള്ള വിശുദ്ധവഴി 
പാടാണെന്നു നിങ്ങളെപ്പോഴും ഓര്‍മ്മിക്കുക. 
അര്‍പ്പിച്ച വിശുദ്ധവസ്തുക്കള്‍ അശുദ്ധമായി 
എന്ന കാരണത്താല്‍ നിങ്ങളൊരിക്കലും മരിക്കു 
കയുമില്ല.” 








ചുവന്ന പശുവിന്‍െറ ചാരം 

യഹോവ മോശെയോടും അഹരോനോ 
] ടും സംസാരിച്ചു. അവന്‍ പറഞ്ഞു, 
“യഹോവ യിസ്രായേല്‍ജനതയ്ക്കു നല്‍കിയ 
ഉപദേശങ്ങളില്‍നിന്നുള്ള നിയമങ്ങളാണവ. 
യാതൊരു കുറവുമില്ലാത്ത ഒരു ചുവന്ന പശു 
വിനെ സംഘടിപ്പിക്കുക. യാതൊരു ന്യൂനതയും 
അതിനുണ്ടായിരിക്കരുത്‌. ഒരിക്കല്‍പ്പോലും 
അതിന്‍െറമേല്‍ നുകം വച്ചതായിരിക്കയുമരുത്‌. 
ആ പശുവിനെ പുരോഹിതനായ എലെയാ 
സാരിനെ ഏല്ലിക്കുക. എലെയാസാര്‍ ആ പശു 
വിനെ പാളയത്തിനു പുറത്തു കൊണ്ടുപോയി 
വധിക്കണം. 4അനന്തരം എലെയാസ്ധാര്‍ അതി 
നെറ രക്തത്തില്‍ കുറച്ച്‌ വിരലില്‍ എടുത്ത്‌ 
വിശുദ്ധകൂടാരത്തിനുനേരെ ഏഴു തവണ തളി 
ക്കണം .*അനന്തരം പശുവിനെ മുഴുവന്‍ അവ 
ന്‍െറ മുമ്പിലിടു ദഹിപ്പിക്കണം. തൊലി, മാംസം, 
രക്തം, ദഹനേന്ദ്രിയങ്ങള്‍ എന്നിവയെല്ലാം ദഹി 











ഞാന്‍ ലേവൃര്‍ക്ക്‌ നല്‍കും. അതിനാലാണ്‌ 
ഞാന്‍ ഈ വാക്കുകളൊക്കെ ലേവ്യരെപ്പറ്റിപ്പറ 
ഞ്ഞത്‌: ഞാന്‍ യിസ്രായലുകാര്‍ക്കു വാഗ്ദാനം 
ചെയ്ത ഭൂമി അവര്‍ക്കു ലഭിക്കില്ലെന്ന്‌.” 
യഹോവ മോശെയോടു പറഞ്ഞു, 26“ലേ 
വ്യരോട്‌ ഇങ്ങനെ പറയുക: യിസ്രായേല്‍ജനത 
തങ്ങള്‍ക്കുള്ളതിന്‍െറ പത്തിലൊന്ന്‌ യഹോവ 
യ്ക്കു നല്‍കും. ആ പത്തിലൊന്ന്‌ ലേവ്യരുടേ 
താണ്‌. പക്ഷേ നിങ്ങള്‍ അതിന്‍െറ പത്തി 
ലൊന്ന്‌ യഹോവയ്ക്കു വഴിപാടായി സമര്‍പ്പി 
ക്കണം. മ്വിളവെടുപ്പിനുശേഷം ധാന്യവും 
മുന്തിരിച്ചക്കില്‍നിന്ന്‌ വീഞ്ഞും നിങ്ങള്‍ക്കു 
ലഭിക്കും. അനന്തരം അതു തന്നെ യഹോവ 
യ്ക്കുള്ള നിങ്ങളുടെ വഴിപാടുമായിരിക്കും 
.28അങ്ങനെ മറ്റ്‌ യിസ്രായേല്‍ജനത ചെയുന്നതു 
പോലെ നിങ്ങളും യഹോവയ്ക്കു വഴിപാടര്‍ 
പ്പിക്കണം. യിസ്രായേല്‍ജനത യഹോവയ്ക്ക്‌ 
അര്‍പ്പിക്കുന്നതിന്‍െറ പത്തിലൊന്ന്‌ നിങ്ങള്‍ക്കു 
ലഭിക്കും. അപ്പോള്‍ നിങ്ങള്‍ അതിന്‍െറ പത്തി 
ലൊന്ന്‌ പുരോഹിതനായ അഹരോനെ ഏല്ലി 
ക്കണം. 2ീതങ്ങള്‍ക്കുള്ളതിനന്‍െറെ പത്തിലൊന്നു 
വീതം യിസ്രായേല്‍ജനത നിങ്ങള്‍ക്കു നല്‍കു 
മ്പോള്‍ നിങ്ങള്‍ അവയുടെ ഏറ്റവും മികച്ചതും 














പ്പിക്കപ്പെടണം. അനന്തരം പുരോഹിതന്‍ ഒരു 
ദേവദാരുക്കമ്പും ഈസോപ്പുമരത്തിനെറ ശാഖ 
യും കുറച്ച്‌ ചുവപ്പു ചരടും എടുക്കണം. ആ 
സാധനങ്ങളെല്ലാം പുരോഹിതന്‍ പശു ദഹി 
ക്കുന്ന അഗ്നിയിലേക്കെറിയണം. 7അനന്തരം 
പുരോഹിതന്‍ വെള്ളത്തില്‍ നനച്ചു കുളിക്ക 
ണം. എന്നിട്ടവന്‍ പാളയത്തില്‍ തിരികെ വര 
ണം. സായാഹ്നംവരെ പുരോഹിതന്‍ അശുദ്ധ 
നായിരിക്കും. 8ആ പശുവിനെ ദഹിപ്പിക്കുന്ന 
വന്‍ വസ്ത്രങ്ങള്‍ നനച്ചു കുളിക്കണം. വൈകു 
ന്നേരംവരെ അയാള്‍ അശുദ്ധനായിരിക്കും. 

“അനന്തരം ശുദ്ധനായയാള്‍ പശുവിന്‍െറ 
ചാരം ശേഖരിക്കണം. അവന്‍ ആ ചാരം പാളയ 
ത്തിനു പുറത്തൊരിടത്ത്‌ ശുദ്ധമായ സ്ഥലത്തി 
ടണം. ജനങ്ങള്‍ ശുദ്ധരാകാന്‍ ഉള്ള ചടങ്ങിന്‌ 
ഉപയോഗിക്കാനുള്ളതാണ്‌ ഈ ചാരം. ഒരാളുടെ 
പാപം ഇല്ലാതാക്കാനും ഈ ചാരം ഉപയോഗി 
ക്കണം. 

10“പശുവിന്‍െറ ചാരം വാരിയവന്‍ നനച്ചു 
കുളിക്കണം. വൈകുന്നേരംവരെ അയാള്‍ അശു 
ദ്ധനായിരിക്കും. 

“ഇത്‌ നിത്ൃചട്ടങ്ങളുമായിരിക്കും. യിസ്രായേ 
ല്‍പരരന്മാര്‍ക്കു വേണ്ടിയുള്ള നിയമമാണിത്‌. 











155 


നിങ്ങളോടൊത്തു വസിക്കുന്ന വിദേശികള്‍ക്കും 
ഈ ചട്ടങ്ങള്‍ ബാധകമാണ്‌. 11ഒരു മൃതദേഹത്തെ 
സ്പര്‍ശിക്കുന്നവന്‍ ഏഴു ദിവസത്തേക്ക്‌ അശു 
ദ്ധനായിരിക്കും. 12മൂന്നാംദിവസവും ഏഴാം ദിവ 
സവും അവന്‍ വിശുദ്ധജലത്തില്‍ കുളിക്കണം. 
അങ്ങനെ ചെയ്യാതിരുന്നാല്‍ അവന്‍ തുടര്‍ന്നും 
അശുദ്ധനായിരിക്കും. 13മൃുതദേഹത്തില്‍ തൊട്ട്‌ 
അശുദ്ധനായ ഒരുവന്‍ വിശുദ്ധകൂടാരത്തില്‍ 
തങ്ങിയാല്‍ വിശുദ്ധകൂടാരം അശുദ്ധമാകും. 
അതിനാല്‍ അയാള്‍ യിസന്രായേല്‍ജനതയില്‍ 
നിന്നും വേര്‍പെടുത്തപ്പെടണം. വിശുദ്ധജലം 
അശുദ്ധനായ ഒരുവന്‍െറമേല്‍ തളിച്ചില്ലെങ്കില്‍ 
അയാള്‍ അശുദ്ധനായി തുടരും. 

14“തങ്ങളുടെ കൂടാരങ്ങളില്‍വച്ച്‌ മരിച്ചവരെ 
സംബന്ധിക്കുന്ന ചട്ടമിതാണ്‌. ഒരുവന്‍ തന്‍െറ 
കൂടാരത്തില്‍വച്ച്‌ മരിച്ചാല്‍, കൂടാരത്തിലുള്ള 
എല്ലാവരും അശുദ്ധരാകും. ഏഴു ദിവസത്തേക്കാ 
യിരിക്കും അവരുടെ അശുദ്ധി. 15അടപ്പില്പാത്ത 
എല്ലാ ഭരണികളും കലങ്ങളും അശുദ്ധമാകും. 
16ആരെങ്കിലും മൃതശരീരത്തില്‍ സ്പര്‍ശിച്ചാല്‍, 
അയാള്‍ ഏഴു ദിവസത്തേക്ക്‌ അശുദ്ധനായിരി 
ക്കും. മരിച്ചയാള്‍ പുറത്തു വയലില്‍ വച്ചോ 
യുദ്ധത്തില്‍ വച്ചോ മരിച്ചാലും ഇങ്ങനെതന്നെ. 
അതുപോലെ മരിച്ച ഒരുവന്‍െറ അസ്ഥിയിലോ 
അല്ലെങ്കില്‍ കുഴിമാടത്തിലോ ഒരുവന്‍ സ്പര്‍ 
ശിച്ചാല്‍ അയാളും അശുദ്ധനാകും. 17*അതി 
നാല്‍ അയാളെ ശുദ്ധീകരിക്കാന്‍ വീണ്ടും പശു 
വിററ ചാരം ഉപയോഗിക്കണം. ചാരമിരിക്കു 
ന്ന ഭരണിയിലേക്ക്‌ ജീവജലം ഒഴിക്കുക. 18ശുദ്ധി 
യുള്ള ഒരാള്‍ ഒരു ഈസോപ്പു ശാഖയെടുത്ത്‌ 
വെള്ളത്തില്‍ മുക്കണം. എന്നിടുയാള്‍ അത്‌ കൂടാ 
രം, പാത്രങ്ങള്‍, കൂടാരത്തിലുള്ളവര്‍ എന്നിവ 
യുടെമേല്‍ തളിക്കണം. മരിച്ച ഒരാളെ തൊടുന്ന 
ഏതൊരുവന്‍െറമേലും നിങ്ങള്‍ ഇങ്ങനെ ചെയ്യ 
ണം. യുദ്ധത്തില്‍ കൊല്ലപ്പെട്ടവനെ സ്പര്‍ശി 
ച്ചവന്‍െറമേലും മരിച്ചയാളുടെ അസ്ഥിയെ 
സ്പര്‍ശിച്ചവന്‍െറ മേലും കുഴിമാടത്തെ സ്പര്‍ 
ശിച്ചവന്‍െറമേലും ഇങ്ങനെ തന്നെ ചെയ്യണം. 

19“അനന്തരം ശുദ്ധിയുള്ള ഒരുവന്‍ ആ ജലം 
അശുദ്ധനായവന്‍െറമേല്‍ മൂന്നാം ദിവസവും 
ഏഴാം ദിവസവും തളിക്കണം. ഏഴാം ദിവസം 
അയാള്‍ ശുദ്ധനായിത്തീരും. അയാള്‍ വസ്ത്ര 
ങ്ങള്‍ നനച്ച്കുളിക്കണം. സായാഹ്നത്തില്‍ 
അയാള്‍ ശുദ്ധനാകും. 

20“ഒരാള്‍ അശുദ്ധനാവുകയും ശുദ്ധീകരിക്ക 
ത ചെയ്താല്‍ അയാളെ 
യിസ്രായേൽല്‍ജനതയില്‍നിന്നും വേര്‍പെടുത്ത 
ണം. വിശുദ്ധജലം തളിക്കപ്പെടാത്തവനാണ 
യാള്‍. അവന്‍ ശുദ്ധനായില്ല. അതിനാല്‍ അവന്‍ 
മൂലം വിശുദ്ധകൂടാരം അശുദ്ധമാകും. 2ഇതു 
നിങ്ങള്‍ക്കു നിത്യനിയമമായിരിക്കും. വിശുദ്ധ 
ജലം മറ്റുള്ളവരുടെമേല്‍ തളിയ്ക്കുന്നവന്‍ 
തന്‍െറ വസ്ത്രങ്ങള്‍ കഴുകണം. വിശുദ്ധജലം 
തൊടുന്നവന്‍ വൈകുന്നേരംവരെ അശുദ്ധനാ 
യിരിക്കും. 22അശുദ്ധനായ ഒരാള്‍ മറ്റൊരാളെ 
സ്പര്‍ശിച്ചാല്‍ മറ്റേയാളും അശുദ്ധനാകും. 
അയാള്‍ സായാഹംവരെ അശുദ്ധനായിരി 
ക്കും.” 


2 


തങ്ങി. മീര്യാം മരിച്ചു. അവള്‍ അവിടെ 
കരിക്കപ്പെടുകയും ചെയ്തു. 




















മിര്യാം മരിക്കുന്നു 
ആദ്യമാസം യിസന്രായേല്‍ജനത സീന്‍ 
മരുഭൂമിയിലെത്തി. അവര്‍ കാദേശില്‍ 


Yu 


സംസ 





സംഖ്യകള്‍ 19:11-20:14 


മോശെ ഒരു വീഴ്ച വരുത്തുന്നു 

2ആ സ്ഥലത്ത്‌ ജനങ്ങള്‍ക്കു വേണ്ടത്ര വെള്ളം 
ഉണ്ടായിരുന്നില്ല. അതിനാല്‍ മോശെയോടും 
അഹരോനോടും പരാതി പറയാന്‍ ജനങ്ങള്‍ 
സംഘടിച്ചു. അവര്‍ മോശെയോടു വാദിച്ചു. 
അവര്‍ പറഞ്ഞു, “യഹോവയുടെ മുമ്പില്‍ 
ഞങ്ങളുടെ സഹോദരന്മാര്‍ മരിച്ചതുപോലെ 
ഞങ്ങളും മരിച്ചാല്‍ മതിയായിരുന്നു. യഹോവ 
യുടെ ജനതയെ നീയെന്തിനാണ്‌ ഈ മരുഭൂമി 
യിലേക്കു കൊണ്ടുവന്നത്‌? ഞങ്ങളും ഞങ്ങ 
ളുടെ മൃഗങ്ങളും ചാകണമെന്നാണോ നിന്‍െറ 
ആഗ്രഹം? എന്തിനാണ്‌ നീ ഞങ്ങളെ ഈജി 
പ്തില്‍നിന്നും നയിച്ചത്‌? ഇവിടെ ധാന്യമില്ല. 
അത്തിപ്പഴങ്ങളോ മുന്തിരിപ്പഴങ്ങളോ മാതളനാ 
രങ്ങയോ ഇല്ല. എന്തിന്‌, കുടിക്കാന്‍ വെള്ളം 
പോലുമില്ല.” 

അതിനാല്‍ മോശെയും അഹരോനും ജന 
ക്ടൂട്ടത്തിനിടയില്‍നിന്നും സമ്മേളനക്കൂടാരത്തി 
ന്‍െറ കവാടത്തിങ്കലേക്കു പോയി. അവര്‍ നില 
ത്തു നമസ്കരിച്ചു. യഹോവയുടെ തേജസ്സ്‌ 
അവര്‍ക്കു പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. 

യഹോവ മോശെയോടു സംസാരിച്ചു. 
അവന്‍ പറഞ്ഞു, “വിശേഷപ്പെട്ട ഈന്നുവടി 
എടുക്കുക. നിന്‍റെ സഹോദരന്‍ അഹരോനെ 
യും ആ ജനക്കൂട്ടത്തെയും കൂട്ടി ആ പാറയി 
ലേക്കു ചെല്ലുക. ജനങ്ങളുടെ മുമ്പില്‍വച്ച്‌ പാറ 
യോടു സംസാരിക്കുക. അപ്പോള്‍ പാറയില്‍ 
നിന്നും വെള്ളമുണ്ടാകും. അപ്പോള്‍ നിങ്ങള്‍ക്ക്‌ 
ആ ജലം ജനങ്ങള്‍ക്കും അവരുടെ മൃഗങ്ങള്‍ക്കും 
കൊടുക്കാം.” 

ഈന്നുവടി വിശുദ്ധകൂടാരത്തില്‍ യഹോവ 
യുടെ മുമ്പില്‍ ആയിരുന്നു. യഹോവ പറഞ്ഞ 
തുപോലെ മോശെ ഈന്നുവടി എടുത്തു. 14പാറ 
യുടെ മുമ്പില്‍ ഒത്തുകൂടാന്‍ മോശെയും അഹ 
രോനും ജനങ്ങളോടു പറഞ്ഞു. അനന്തരം 
മോശെ പറഞ്ഞു, “നിങ്ങള്‍ എപ്പോഴും പിറുപി 
റുക്കുന്നല്ലോ. ഇനി എന്നെ ശ്രദ്ധിക്കുക. ഈ 
പാറയില്‍നിന്നും ഞാന്‍ വെള്ളം ഒഴുക്കാം.” 
1മോശെ തന്‍െറ കൈ ഉയര്‍ത്തി പാറയില്‍ 
രണ്ടു തവണ അടിച്ചു. പാറയില്‍നിന്നും വെള്ളം 
ഒഴുകാന്‍ തുടങ്ങുകയും ജനങ്ങളും മൃഗങ്ങളും 
വെള്ളം കുടിക്കുകയും ചെയ്തു. 

പക്ഷേ യഹോവ മോശെയോടും അഹരോ 
നോടും പറഞ്ഞു, “യിസ്രായേല്‍ജനത മുഴുവന്‍ 
ചുറ്റും കൂടിയിട്ടുണ്ട്‌. പക്ഷേ നിങ്ങള്‍ എന്‍െറ 
തേജസ്സ്‌ വെളിപ്പെടുത്തിയില്ല. വെള്ളമുണ്ടാ 
ക്കിയ ശക്തി എന്നില്‍നിന്ന്‌ വന്നതാണെന്ന്‌ 
നിങ്ങള്‍ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയില്ല. 
നിങ്ങള്‍ എന്നില്‍ വിശ്വസിച്ചുവെന്ന്‌ ജനങ്ങ 
ളോടു പറഞ്ഞില്ല. ഞാന്‍ വാഗ്ദാനം ചെയ്ത 
ഭൂമി ഞാനവര്‍ക്കു നല്‍കും. എന്നാല്‍ അവരെ 
അങ്ങോട്ടു നയിക്കുന്നതു നിങ്ങളായിരിക്കില്ല!” 

13മെരീബാജലപ്രവാഹം എന്നാണ്‌ ഈ 
സ്ഥലം അറിയപ്പെടുന്നത്‌. ഇവിടെ വെച്ചാണ്‌ 
യിസ്രായേലുകാര്‍ യഹോവയുമായി വാദി 
ചത്‌. ഇവിടെ വെച്ചാണ്‌ താന്‍ വിശുദ്ധനാ 
ണെന്ന്‌ യഹോവ അവര്‍ക്കു കാണിച്ചു കൊടു 
ത്തത്‌. 











ഏദോം യിസ്രായേലുകാരെ കടത്തിവിട്ടില്ല 
4കാദേശിലായിരുന്നപ്പോള്‍ മോശെ എദോ 
മിലെ രാജാവിന്‌ ഒരു സന്ദേശം കൊടുത്തയച്ചു. 
ഇതായിരുന്നു സന്ദേശം: “അങ്ങയുടെ സഹോ 
ദരന്മാരായ യിസ്രായേല്‍ജനത അങ്ങയോടു 


സംഖ്യകള്‍ 20:15-21:8 


പറയുന്നു: ഞങ്ങള്‍ക്കുണ്ടായ യാതനകളെപ്പറ്റി 
അങ്ങയ്ക്കറിയാമല്ലോ. 15അനേകമനേകം വര്‍ഷ 
ങ്ങള്‍ക്കുമുമ്പ്‌ ഞങ്ങളുടെ പൂര്‍വ്വികര്‍ ഈജി 
പ്തിലേക്കു പോയി. അനേകം വര്‍ഷം ഞങ്ങള്‍ 
ഈജിപ്തില്‍ താമസിക്കുകയും ചെയ്തു. ഈജി 
പ്തുകാര്‍ ഞങ്ങളോടു ക്രൂരമായി പെരുമാറി. 
1പക്ഷേ ഞങ്ങള്‍ രക്ഷയ്ക്കായി യഹോവ 
യോടു പ്രാര്‍ത്ഥിച്ചു. യഹോവ ഞങ്ങളുടെ 
പ്രാര്‍ത്ഥന കേള്‍ക്കുകയും ഞങ്ങളെ സഹായി 
ക്കാന്‍ ഒരു ദൂതനെ അയയ്ക്കുകയും ചെയ്തു. 
യഹോവ ഞങ്ങളെ ഈജിപ്തില്‍നിന്നും മോചി 
പ്പിച്ചു. 

“ഇപ്പോള്‍ ഞങ്ങള്‍ അങ്ങയുടെ രാജ്യത്തി 
ന്‍െറ അതിര്‍ത്തിയായ കാദേശില്‍ എത്തിയിരി 
ക്കുന്നു. 7ദയവായി അങ്ങയുടെ രാജ്യത്തുകൂടി 
കടന്നുപോകാന്‍ ഞങ്ങളെ അനുവദിക്കുക. 
അങ്ങയുടെ വയലുകളിലോ മുന്തിരിത്തോപ്പു 
കളിലോ ഞങ്ങള്‍ പ്രവേശിക്കില്ല. അങ്ങയുടെ 
ഒരു കിണറ്റില്‍നിന്നും ഞങ്ങള്‍ വെള്ളം കൂടി 
ക്കില്ല. രാജപാതയിലൂടെ മാത്രമേ ഞങ്ങള്‍ നട 
ക്കു. അങ്ങയുടെ രാജ്യം കടക്കുവോളം ഞങ്ങള്‍ 
ആ പാതയില്‍ ഇടത്തോട്ടോ വലത്തോട്ടോ 
തിരിയുകയില്ല.” 

18$എന്നാല്‍ എദോംരാജാവിന്‍െറ മറുപടി 
ഇതായിരുന്നു, “നിങ്ങള്‍ ഞങ്ങളുടെ നാട്ടിലൂടെ 
കടന്നുപോകാന്‍ പാടില്ല. അതിനു നിങ്ങള്‍ 
ശ്രമിച്ചാല്‍ ഞങ്ങള്‍ വാളുമായി വന്ന്‌ നിങ്ങ 
ളോടു യുദ്ധം ചെയ്യും.” 

9യിസ്രായേല്‍ജനത മറുപടി പറഞ്ഞു, 
“ഞങ്ങള്‍ പ്രധാനപാതയിലൂടെയേ സഞ്ചരി 
ക്കു. ഞങ്ങളുടെ മൃഗങ്ങള്‍ നിങ്ങളുടെ ജലം 
കുടിച്ചാല്‍ അതിന്‍െറ വില ഞങ്ങള്‍ തരാം. 
നിങ്ങളുടെ രാജ്യത്തുകൂടി ഞങ്ങള്‍ക്കൊന്നു 
കടന്നുപോകുകയേ വേണ്ടൂ. ഞങ്ങള്‍ക്കിതു 
സ്വന്തമാക്കണമെന്നാഗ്രഹമില്ല.” 

മിപക്ഷേ എദോംരാജാവു പറഞ്ഞു, “ഞങ്ങ 
ളുടെ രാജ്യത്തുകൂടി കടന്നുപോകാന്‍ ഞങ്ങള 
നുവദിക്കുകയില്ല.” 

അനന്തരം എദോംരാജാവ്‌ ഒരു വലിയ സൈ 
നികവ്യൂഹവുമായി യിസ്ധ്രായേലിനെതിരെ 
വന്നു. 21യിസ്രായേല്‍ജനതയ്ക്കു തന്‍െറ രാജ്യ 
ത്തുകൂടി മാര്‍ഗ്ഗം നല്‍കാന്‍ എദോംരാജാവ്‌ 
വിസമ്മതിച്ചു. അതിനാല്‍ യിസ്രായേല്‍ജനത 
തിരിച്ച്‌ മറ്റൊരു വഴിയിലൂടെ പോയി. 

















അഹരോന്‍ മരിക്കുന്നു 

മയിസ്രായേല്‍ജനത കാദേശില്‍നിന്നും 
യാത്രതിരിച്ച്‌ ഹോര്‍പര്‍വ്വതത്തിലെത്തി. 23എ 
ദോമിനന്‍െറ അതിര്‍ത്തിക്കടുത്തായിരുന്നു ഹോര്‍ 
പര്‍വ്വതം. യഹോവ മോശെയോടും അഹരോ 
നോടും പറഞ്ഞു, 24“അഹരോന്‍ മരിച്ച്‌ പൂര്‍വ്വി 
കരുടെ അടുത്തേക്കു പോകുവാനുള്ള കാല 
മായി. യിസ്രായേൽജനതയ്ക്കു ഞാന്‍ വാഗ്ദാ 
നം ചെയ്ത ദേശത്ത്‌ അഹരോന്‍ പ്രവേശിക്കി 
ല്ല. മോശെ, ഞാന്‍ നിന്നോട്‌ ഇങ്ങനെ പറയു 
ന്നതെന്തെന്നാല്‍ നീയും അഹരോനും മെരീബാ 
ജലത്തിങ്കല്‍വച്ച്‌ ഞാന്‍ തന്ന കല്പനകളെ പൂര്‍ 

മായും അനുസരിച്ചില്ല. 

“ഇപ്പോള്‍, അഹരോനെയും അവന്‍െറ 
പുത്രന്‍ എലെയാസാരിനെയും ഹോര്‍പര്‍വ്വത 
ത്തിലേക്കു കൊണ്ടുവരിക. 2%അഹരോന്‍െറ 
വിശുദ്ധവസ്ത്രങ്ങള്‍ വാങ്ങി അത്‌ അവന്‍െറ 
പുത്രനായ എലെയാസാരിനെ ധരിപ്പിക്കുക. 
അഹരോന്‍ പര്‍വ്വതത്തില്‍വച്ച്‌ മരണമടയും. 























156 


അവന്‍ തന്‍െറ പൂര്‍വ്വികരോടൊത്ത്‌ ചേരു 
കയും ചെയ്യും.” 

27യഹോവയുടെ കല്പന മോശെ അനുസരി 
ച്ചു. മോശെയും അഹരോനും എലെയാസാരും 
ഹോര്‍പര്‍വ്വതത്തിലേക്കു കയറി. യിസ്രായേല്‍ 
ജനത മുഴുവന്‍ അതു നോക്കിനിന്നു. 22മോശെ 
അഹരോനന്‍െറ വിശുദ്ധവസ്ത്രങ്ങള്‍ ഉരരിയെടു 
ക്കുകയും അത്‌ അവന്‍െറ പുത്രന്‍ എലെയാസാ 
രിനെ ധരിപ്പിക്കുകയും ചെയ്തു. അനന്തരം 
അഹരോന്‍ മലമുകളില്‍വച് മരിച്ചു. മോശെ 
യും എലെയാസാരും മലയിറങ്ങി വന്നു. 22അഹ 
രോന്‍ മരിച്ച വിവരം യിസ്രായേലുകാര്‍ മുഴു 
വനും അറിഞ്ഞു. അതിനാല്‍ യിസ്രായേലു 
കാരെല്ലാം മുപ്പതു ദിവസം ദു:ഖമാചരിച്ചു. 

യിസ്രായേല്‍ജനത അഥാരിമിലേക്കുള്ള 

2 വഴിയിലൂടെ വരുന്നുവെന്ന്‌ നെഗെ 
വിലെ ഒരു പട്ടണമായ അരാദിലെ കനാന്യരാ 
ജാവ്‌ കേട്ടു. അതിനാല്‍ രാജാവ്‌ യിസ്രായേ 
ല്‍ജനതയെ ആക്രമിച്ചു. ജനങ്ങളില്‍ ചിലരെ 
പിടികൂടി രാജാവ്‌ തടവുകാരാക്കി. അപ്പോള്‍ 
യിസ്രായേല്‍ജനത യഹോവയോട്‌ ഒരു വിശു 
ദ്ധ വാഗ്ദാനം ചെയ്തു: “യഹോവേ, ദയവായി 
ഇവരെ തോല്പിച്ച ഞങ്ങളെ രക്ഷിച്ചാലും. അങ്ങ 
നെ ചെയ്താല്‍ അവരുടെ നഗരങ്ങള്‍ ഞങ്ങള്‍ 
അങ്ങയ്ക്കു നല്‍കാം. ഞങ്ങള്‍ക്കവരെ മുഴുവന്‍ 
നശിപ്പിക്കണം.” 

യഹോവ യിസ്രായേല്‍ജനതയുടെ പ്രാര്‍ 
ത്ഥന കേട്ടു. കനാന്യരെ തോല്ലിക്കാന്‍ യഹോവ 
യിസ്രായേല്‍ജനതയെ സഹായിക്കുകയും 
ചെയ്തു. യിസ്രായേല്‍ജനത കനാന്യരേയും 
അവരുടെ നഗരങ്ങളെയും മുഴുവന്‍ നശിപ്പിച്ചു. 
അതിനാല്‍ ആ സ്ഥലം ഹോര്‍മ്മാ എന്നു നാമക 
രണം ചെയ്യപ്പെടു. 











കനാന്യരുമായുള്ള യുദ്ധം 


ഓട്ടു പാമ്പ്‌ 

യിസ്രായേല്‍ജനത, ഹോര്‍പര്‍വ്വതംവിട്ട്‌ 
ചെങ്കടലിലേക്കുള്ള പാതയിലൂടെ സഞ്ചരിച്ചു. 
എദോംരാജ്യം ചുറ്റുന്നതിനാണവര്‍ ഇങ്ങനെ 
ചെയ്തത്‌. പക്ഷേ ജനങ്ങള്‍ അക്ഷമരായി. 
ടഅവര്‍ ദൈവത്തിനും മോശെയ്ക്കും എതിരെ 
പിറുപിറുത്തു തുടങ്ങി. അവര്‍ പറഞ്ഞു, 
“ഞങ്ങളെ എന്തിനു ഈജിപ്തില്‍ നിന്നും 
കൊണ്ടുവന്നു? ഇവിടെ ഈ മരുഭൂമിയില്‍വച്ച്‌ 
ഞങ്ങള്‍ മരിക്കും! ഇവിടെ അപ്പമില്ല! വെള്ളമില്ല! 
ഈ രുചിയില്ലാത്ത ഭക്ഷണം ഞങ്ങള്‍ വെറുക്കു 
കയും ചെയുന്നു!” 

അതിനാല്‍ യഹോവ ജനങ്ങള്‍ക്കിടയിലേക്ക്‌ 
വിഷസര്‍പ്പങ്ങളെ അയച്ചു. സര്‍പ്പങ്ങള്‍ ജന 
ങ്ങളെ കടിക്കുകയും അനേകം യിസ്ധരായേലു 
കാര്‍ മരണമടയുകയും ചെയ്തു. ജനങ്ങള്‍ 
മോശെയുടെ അടുത്തുവന്നു പറഞ്ഞു, “യഹോ 
വയ്ക്കും നിനക്കുമെതിരെ പരാതിപ്പെട്ടപ്പോള്‍ 
ഞങ്ങള്‍ പാപം ചെയ്തുവെന്ന്‌ ഞങ്ങളറി 
യുന്നു. യഹോവയോടു പ്രാര്‍ത്ഥിക്കൂ. ഈ 
സര്‍പ്പങ്ങളെ തിരികെ വിളിക്കാന്‍ അവനോടു 
പ്രാര്‍ത്ഥിക്കൂ.” അതിനാല്‍ മോശെ ജനങ്ങള്‍ക്കു 
വേണ്ടി പ്രാര്‍ത്ഥിച്ചു. 

യഹോവ മോശെയോടു പറഞ്ഞു, “ഓടു 
കൊണ്ടൊരു സര്‍പ്പത്തെയുണ്ടാക്കി ഒരു തൂണില്‍ 
വയ്ക്കുക. ആരെയെങ്കിലും ഒരു പാമ്പ്‌ കടി 
ച്ചാല്‍ അയാള്‍ തൂണിന്മേലുള്ള ഓട്ടുപാമ്പിനെ 
നോക്കുക. അപ്പോള്‍ അയാള്‍ മരിക്കുകയില്ല.” 











157 


അതിനാല്‍ മോശെ യഹോവയെ അനുസ 
രിച്ചു. ഓടുകൊണ്ട്‌ ഒരു സര്‍പ്പത്തെ ഉണ്ടാക്കി 
അവന്‍ ഒരു തൂണിന്മേല്‍വച്ചു. അനന്തരം 
ആരെയെങ്കിലും പാമ്പ്‌ കടിച്ചാല്‍ അയാള്‍ 
വന്ന്‌ തൂണിന്മേലുള്ള ഓട്ടുപാമ്പിനെ നോക്കു 
കയും ജീവിക്കുകയും ചെയ്തു. 


മോവാബിലേക്കുള്ള യാത്ര 
10യിസ്രായേല്‍ജനത അവിടം വിട്ടുപോവു 


സംഖ്യകള്‍ 21:9-35 


23എന്നാല്‍ തന്‍െറ രാജ്യത്തുകൂടി കടന്നു 
പോകാന്‍ സീഹോന്‍രാജാവ്‌ യിസ്രായേല്‍ജന 
തയെ അനുവദിച്ചില്ല. രാജാവ്‌ തന്‍െറ സൈന്യ 
വുമായി മരുഭൂമിയിലേക്കു വന്നു. യിസ്രായേല്‍ 
ജനതയുമായി യൂദ്ധം ചെയ്യാനാണദ്ദേഹം 
വന്നത്‌. യാഹാസില്‍വച്ച്‌ രാജാവിന്‍െറ പട 
യിസ്രായേല്‍ജനതയ്ക്കെതിരെ യുദ്ധം ചെയ്തു. 
4്പക്ഷേ യിസ്രായേല്‍ജനത രാജാവിനെ 
വധിച്ചു. എന്നിട്ടവര്‍ അര്‍ന്നോന്‍നദി മൂതല്‍ 











കയും ഓബോത്തില്‍ താവളമടിക്കുകയും ചെ 
യ്തു. 1അനന്തരം അവര്‍ ഓബോത്തു വിടുക 
യും ഇയ്യെ-അബാരീമില്‍- മോവാബിനു കിഴ 
ക്കുള്ള മരുഭൂമി-താവളമടിക്കുകയും ചെയ്തു. 
12അവര്‍ അവിടം വിടുകയും സാരേദ്താഴ്വ 
രയില്‍ താവളമടിക്കുകയും ചെയ്തു. 13അന 
ന്തരം അവര്‍ അവിടെനിന്നു നീങ്ങി മരുഭൂമി 
യില്‍ അര്‍ന്നോന്‍നദിയുടെ മറുകരയില്‍ പാള 
യമടിച്ചു. അമോര്യരുടെ അതിര്‍ത്തിയില്‍ 
നിന്നാണ്‌ ഈ നദിയുടെ ഉത്ഭവം. മോവാബി 
ന്‍െറയും അമോരൃരുടെയും അതിര്‍ത്തിയിലാ 
ണ്‌ താഴ്വരയുള്ളത്‌. 4അതിനാലാണ്‌ “യഹോവ 
യുടെ യുദ്ധങ്ങളുടെ പുസ്തകത്തില്‍ ഇങ്ങനെ 
എഴുതിയിരിക്കുന്നത്‌: 

“സൂഫയിലെ വാഹേബ്‌, അര്‍ന്നോനന്‍െറ 
താഴ്വരകള്‍, 15ആര്‍ പട്ടണത്തിലേക്കു 
നീളുന്ന താഴ്വരയ്ക്കരികിലുള്ള മലകള്‍. 
ഈ സ്ഥലങ്ങള്‍ മോവാബിന്‍െറ അതിര്‍ 


IY 


ത്തിയിലുള്ളവയാണ്‌. 





16യിസ്രായേല്‍ജനത ആ സ്ഥലം ഉപേക്ഷി 
ച്ചു ബേര്‍ എന്ന സ്ഥലത്തേക്കു പോയി. കിണ 
റുള്ള ഒരു സ്ഥലമായിരുന്നു അത്‌. ഇവിടെ 
വെച്ചാണ്‌, “ജനങ്ങളെ ഇവിടെ വിളിച്ചു കൂട്ടുക, 
അവര്‍ക്കു ഞാന്‍ വെള്ളം നല്‍കാം” എന്നു 
യഹോവ മോശെയോടു പറഞ്ഞത്‌. 

17അനന്തരം യിനസ്രായേൽല്‍ജനത ഈ ഗാനം 
പാടി: 

“കിണറേ, വെള്ളത്തോടൊപ്പം 
അതെപ്പറ്റി പാടുക! 

18ഇതു കുഴിച്ചതൊരു മഹാന്‍. നേതയൃപ്രമുഖ 
ന്മാര്‍ ഈ കിണര്‍ കുഴിച്ചു. അവര്‍ തങ്ങളുടെ 
അംശവടിയും ഉന്നുവടിയും ഉപയോഗിച്ചിതു 
കുഴിച്ചു. മരുഭൂമിയിലെ ഒരു സമ്മാനമാണിത്‌.” 

അതിനാല്‍ ജനങ്ങള്‍ ആ കിണറിനെ 
“മത്ഥാനാ” എന്നു വിളിച്ചു. ജനങ്ങള്‍ മത്ഥാന 
യില്‍നിന്നും നഹലീയേലിലേക്കു യാത്ര 
ചെയ്തു. അനന്തരം അവര്‍ നഹലീയേലില്‍ 
നിന്നും ബാമോത്തിലേക്കു പോയി. 2ബാമോ 








ഒഴുകുക! 











യാബോക്ക്‌ നദിവരെ അവന്‍െറ രാജ്യം മൂഴുവന്‍ 
കയ്യടക്കി. അമ്മോന്യരുടെ അതിര്‍ത്തിവരെ 
അവര്‍ ആ ദേശം കയ്യടക്കി. അമ്മോന്യരുടെ 
ശക്തമായ പ്രതിരോധം ഉണ്ടായിരുന്നതിനാല്‍ 
അവര്‍ക്ക്‌ അതിര്‍ത്തിയില്‍ നില്‍ക്കേണ്ടിവന്നു. 
മട്യിസ്രായേലുകാര്‍ അമോര്യരുടെ നഗരങ്ങ 
ളെല്ലാം കയ്യടക്കി അവിടെ പാര്‍പ്പു തുടങ്ങി. 
അവര്‍ ഹെശ്ബോന്‍നഗരത്തെയും അതിന്‍െറ 
ചുറ്റിലുമുള്ള ചെറുപടുണങ്ങളെപ്പോലും കീഴ 
ടക്കി. 

2അമോര്യരുടെ രാജാവായ സീഹോന്‍ 
താമസിച്ചിരുന്നത്‌ അവിടെയായിരുന്നു. മുമ്പ്‌ 
സീഹോന്‍ മോവാബിലെ രാജാവുമായി യുദ്ധം 
ചെയ്തു. അര്‍ന്നോന്‍നദിവരെയുള്ള പ്രദേശ 
ങ്ങള്‍ സീഹോന്‍ കയ്യടക്കി. 27അതിനാലാണ്‌ 
ഗായകര്‍ ഈ ഗാനം പാടിയത്‌: 

ഹെശ്ബോന്‍, നീ വീണ്ടും നിര്‍മ്മിക്കപ്പെ 
ടട്ടെ. സീഹോന്റെ നഗരം വീണ്ടും നിര്‍മ്മിക്ക 
പ്ലെടട്ടെ. 

8ഹെള്‍ബോനില്‍ ഒരു അഗ്നിയുണ്ടായി. ആ 
അഗ്നി സീഹോന്‍െറ നഗരത്തിലുണ്ടായി. 
മോവാബിലെ ആര്‍ നഗരത്തിനെ ആ അഗ്നി 
നശിപ്പിച്ചു. അര്‍ന്നോന്‍നദിക്കരയിലെ മല 
കളെ ആ അഗ്നി എരിച്ചുകളഞ്ഞു. 

23മോവാബേ, നിനക്കു കഷ്ടം. കെമോശി 
നെറ ജനം നശിപ്പിക്കപ്പെട്ടു. അവന്‍െറ പുത്ര 
ന്മാര്‍ ഓടിപ്പോയി. അവന്‍െറ പുത്രിമാരെ 
അമോര്യരൂടെ രാജാവായ സീഹോന്‍ തടവുകാ 
രാക്കി. 4പക്ഷേ നമ്മള്‍ ആ അമോര്യരെ തോല്ലി 
ച്ചു. നമ്മള്‍ അവരുടെ നഗരങ്ങള്‍ ഹെഗശ്ബോന്‍ 
മുതല്‍ ദീബോന്‍ വരെയും നാശീംമുതല്‍ മെദ 
ബയ്ക്കടുത്ത്‌ നോഫാവരെയും നശിപ്പിച്ചു. 

31അങ്ങനെ യിസ്രായേല്‍ജനത അമോര്യ 
രുടെ ദേശത്ത്‌ തങ്ങളുടെ പാളയമുറപ്പിച്ചു. 

32യസേര്‍നഗരം പരിശോധിക്കാ൯ മോശെ 
ചിലരെ അയച്ചു. അതിനുശേഷം യിസ്രായേല്‍ 
ജനത ആ പട്ടണം പിടിച്ചെടുത്തു. അതിനു 
ചുറ്റുമുള്ള പട്ടണങ്ങളും അവര്‍ കീഴടക്കി. 
അവിടെ വസിച്ചിരുന്ന അമോര്യരെ യിസന്ധരായേ 




















ത്തില്‍നിന്നും മോവാബുതാഴ്വരയിലേക്കും 
അവര്‍ നീങ്ങി. ഇവിടെ പിസ്ഗാപര്‍വ്വതം മരു 
ഭൂമിക്കു മുകളില്‍ നില്‍ക്കുന്നു. 





സീഹോനും ഓഗും 

2 യിസ്രായേല്‍ജനത അമോര്യരുടെ രാജാ 
വായ സീഹോന്‍െറയടുത്തേക്കു ചിലരെ അയ 
ച്ചു. അവര്‍ രാജാവിനോടു പറഞ്ഞു, 22“ഞ 
ങ്ങളെ അങ്ങയുടെ രാജ്യത്തുകൂടി കടന്നുപോ 
കാന്‍ അനുവദിക്കു. ഞങ്ങള്‍ വയലുകളിലോ 
മുന്തിരിത്തോപ്പുകളിലോ പ്രവേശിക്കുകയില്ല. 
നിങ്ങളുടെ കിണറുകളില്‍നിന്നും ഞങ്ങള്‍ 
വെള്ളം കുടിക്കുകയില്ല. രാജപാതയിലൂടെ 
മാത്രമേ ഞങ്ങള്‍ നടക്കൂ. നിങ്ങളുടെ രാജ്യം 
കടക്കുംവരെ ഞങ്ങള്‍ ആ വഴിയില്‍ത്തന്നെ 
തുടരും.” 





ലുകാര്‍ ബലം പ്രയോഗിച്ചു പറഞ്ഞുവിട്ടു. 

33അനന്തരം യിസ്രായേലുകാര്‍ ബാശാനി 
ലേക്കുള്ള വഴിയേ യാത്ര ചെയ്തു. ബാശാ 
നിലെ രാജാവായ ഓഗ്‌ തന്‍െറ സൈന്യവു 
മായി എദ്രെയില്‍വച്‌ യിസ്രായേലുകാരെ 
നേരിട്ടു. 

പക്ഷേ യഹോവ മോശെയോടു പറഞ്ഞു, 
“ആ രാജാവിനെ ഭയക്കേണ്ട. അവനെ തോല്ലി 
ക്കാന്‍ ഞാന്‍ നിങ്ങളെ അനുവദിക്കാം. അവ 
ന്‍െറ മുഴുവന്‍സൈന്യവും നാടും നിങ്ങള്‍ക്കു 
കീഴടങ്ങും. ഹെശള്‍്ബോനില്‍ താമസിച്ച അമോ 
രൃരാജാവായ സീഹോനോടു ചെയ്തതുതന്നെ 
അവരോടും ചെയ്യുക.” 

അതിനാല്‍ യിസന്രായേല്‍ജനത ഓഗിനേ 
യും സൈന്യത്തെയും തോല്പിച്ചു. അവര്‍ അവ 
നെയും അവന്‍െറ പുത്രന്മാരെയും സൈന്യ 





സംഖ്യകള്‍ 22:1-23 


ത്തെയും വധിച്ചു. എന്നിട്ടവര്‍ അവന്‍െറ നാടു 


മുഴുവന്‍ കൈക്കലാക്കി. 
അനന്തരം യിസ്രായേല്‍ജനത മോവാ 

2 ബില്‍ യോര്‍ദ്ദാ൯താഴ്‌വരയിലേക്കു 
പോയി. യെരീഹോയ്ക്ക്‌ എതിരെ യോര്‍ദ്ദാന്‍ 
നദിയുടെ തീരത്ത്‌ അവര്‍ പാളയമടിച്ചു. 

മ3യിസ്രായേല്‍ജനത അമോര്യരോടു ചെയ്ത 
തൊക്കെ സിപ്പോരിന്‍െറ പുത്രനായ ബാലാക്ക്‌ 
കണ്ടു. യിസ്രായേല്‍ജനതയുടെ എണ്ണം വളരെ 
യധികമായതിനാല്‍ മോവാബുരാജാവ ഭയന്നു. 
മോവാബ്‌ യഥാര്‍ത്ഥത്തില്‍ വല്ലാതെ ഭയന്നി 
രുന്നു. 

4മോവാബിലെ രാജാവ്‌ മിദ്യാനിലെ നേതാ 
ക്കളോടു പറഞ്ഞു, “യിസ്രായേല്‍ജനതയുടെ 
ഈ വലിയ സംഘം നമുക്കു ചുറ്റുമുള്ളതെല്ലാം, 
വയലില്‍ തന്‍െറ മുമ്പില്‍ കണ്ടതെല്ലാം ഒരു 
പശു തിന്നുന്നതുപോലെ നശിപ്പിക്കും.” 

അപ്പോള്‍ സിപ്പോരിന്റെ പുത്രനായ 
ബാലാക്ക്‌ ആയിരുന്നു മോവാബിലെ രാജാവ്‌. 
ടഅയാള്‍ ബെയോരിനന്‍െറ പുത്രനായ ബിലെ 
യാമിനെറയടുത്തേക്ക്‌ ചിലരെ അയച്ചു. യൂഫ്ര 
ട്ടീസ്‌ നദിക്കരയില്‍ പെഥോരിലായിരുന്നു 
ബിലെയാം താമസിച്ചിരുന്നത്‌. അവിടെയായി 
രുന്നു ബിലെയാമിന്‍െറ ജനത വസിച്ചിരുന്നത്‌. 
ബാലാക്കിനന്‍െറെ സന്ദേശം ഇതായിരുന്നു: “ഒരു 
പുതിയ ജനത ഈജിപ്തില്‍നിന്നും വന്നിരി 
ക്കുന്നു. ഭൂമുഖം മുഴുവന്‍ മൂടത്തക്കയാളുകളുണ്ട്‌. 
എന്റെറ രാജ്യത്തിനു തൊട്ടടുത്ത്‌ അവര്‍ പാളയ 
മടിച്ചിരിക്കുന്നു. ബന്ന്‌ എന്നെ രക്ഷിക്കൂ. എന്നെ 
സംബന്ധിച്ചിടത്തോളം ഇവര്‍ അതിശക്ത 
രാണ്‌. നിനക്കു വലിയ ശക്തിയുണ്ടെന്നെനിക്ക 
റിയാം. നീ ഒരാളെ അനുഗ്രഹിച്ചാല്‍ അയാള്‍ക്കു 
നന്മയുണ്ടാകും. നീ ഒരുവനെ ശപിച്ചാല്‍ 
അവനു ദുരിതവുമുണ്ടാകും. അതിനാല്‍ വേഗം 
വന്ന്‌ ഈ ജനങ്ങള്‍ക്കെതിരെ സംസാരിക്കുക. 
അപ്പോള്‍ എനിക്കവരെ തോല്ലിക്കാനായേക്കാം. 
അപ്പോള്‍ എനിക്കവരെ ബലം പ്രയോഗിച്ച്‌ 
എന്‍െറ രാജ്യത്തുനിന്നും പുറത്താക്കാം.” 

"മോവാബിലെയും മിദ്യാനിലെയും നേതാ 
ക്കള്‍ അവിടം വിട്ടു. അവര്‍ ബിലെയാമിനോടു 
സംസാരിക്കാന്‍ പോയി. അവന്‍െറ സേവന 
ത്തിനുള്ള പ്രതിഫലത്തുകയും അവര്‍ കരുതി 
യിരുന്നു. അനന്തരം അവര്‍ ബാലാക്കിനന്‍െറ 
സന്ദേശം അറിയിച്ചു. 

“ബിലെയാം അവരോടു പറഞ്ഞു, “ഇന്നു 
രാത്രി ഇവിടെ തങ്ങുക. ഞാ൯ യഹോവയോടു 
സംസാരിച്ച്‌ അവന്‍ നല്‍കുന്ന മറുപടി നിങ്ങ 


ളോടു പറയാം.” അതിനാല്‍ മോവാബിലെ 


ബിലെയാമും മോവാബിലെ രാജാവും 




















158 


2പക്ഷേ ദൈവം ബിലെയാമിനോടു പറ 
ഞ്ഞു,“അവരോടൊത്തു പോകരുത്‌. അവരെ നീ 
ശപിക്കരുത്‌ കാരണം അവര്‍ അനുഗ്രഹിക്കപ്പെട്ട 
എന്‍െറ ജനങ്ങളാണ്‌.” 

പിറ്റേന്ന്‌ പ്രഭാതത്തിലൂണര്‍ന്ന ബിലെയാം 
ബാലാക്ക്‌ അയച്ച നേതാക്കളോടു പറഞ്ഞു, 
“നിങ്ങളുടെ സ്വരാജ്യത്തേക്കു മടങ്ങുക. നിങ്ങ 
ളോടൊത്തു വരാന്‍ യഹോവ എന്നെ അനുവ 
ദിച്ചില്ല.” 

14അതിനാല്‍ മോവാബിലെ നേതാക്കള്‍ 
ബാലാക്കിന്‍െറയടുത്തു മടങ്ങിച്ചെന്ന്‌ അവ 
നോട്‌ ഇക്കാര്യം പറഞ്ഞു. അവര്‍ പറഞ്ഞു, 
“ഞങ്ങളോടൊത്തു വരാന്‍ ബിലെയാം വിസമ്മ 
തിച്ചു.” 

1ടഅതിനാല്‍ ബാലാക്ക്‌ മറ്റു നേതാക്കളെ 
ബിലെയാമിന്‍െറയടുത്തേക്കയച്ചു. ആദ്യത്തേ 
തിനെക്കാള്‍ കൂടുതല്‍ പേരെ ഇത്തവണ അയ 
ച്ചു. ഇവര്‍ ആദ്യം അയയ്ക്കപ്പെട്ടവരേക്കാള്‍ 
കൂടുതല്‍ പ്രധാനികളുമാണ്‌. 1അവര്‍ ബിലെ 
യാമിനെ സമീപിച്ചു പറഞ്ഞു, “സിപ്പോരി 
നെറ പുത്രനായ ബാലാക്ക്‌ അങ്ങയോടു പറ 
യുന്നു: എന്‍െറെറയടുത്തേക്കു വരാന്‍ ദയവായി 
ഒന്നും തടസ്സമാക്കരുതേ. 17ഞാ൯ ആവശ്യപ്പെടു 
ന്നതു ചെയ്താല്‍ നിനക്കു ഞാന്‍ നീ ആവശ്യ 
പ്പെടുന്നതെന്തും നല്‍കാം. വന്ന്‌ എനിക്കു 
വേണ്ടി ഇവര്‍ക്കെതിരെ സംസാരിക്കുക.” 

18ബിലെയാം ബാലാക്കിന്റെ പ്രതിനിധി 
കള്‍ക്ക്‌ തന്‍െറ സന്ദേശം നല്‍കി. അവന്‍ പറ 
ഞ്ഞു, “എന്‍െറ ദൈവമായ യഹോവയെ എനി 
ക്കനുസരിക്കണം. അവന്‍െറ കല്പനയെ ധിക്ക 
രിച്ച്‌ എനിക്കൊന്നും ചെയ്യാനാവില്ല. യഹോവ 
കല്പിക്കാതെ ചെറുതോ വലുതോ ആയ ഒരു 
കാര്യവും എനിക്കു ചെയ്യാനാവില്ല. ബാലാ 
ക്കരാജാവ്‌, തന്‍െറ മനോഹരഭവനം വെള്ളിയും 
സ്വര്‍ണ്ണവും നിറച്ചു തന്നാല്‍പോലും യഹോവ 
യുടെ കല്പനയ്ക്കെതിരെ ഞാനൊന്നും ചെയ്യി 
ല പക്ഷേ മറ്റുള്ളവര്‍ ചെയ്തതുപോലെ ഇന്നു 
രാത്രി നിനക്കും ഇവിടെ തങ്ങാം. രാത്രിയില്‍, 
യഹോവ എന്നോടെന്താണു കല്ലിക്കൂന്നതെന്നു 
നോക്കട്ടെ.” 

20ആ രാത്രി ദൈവം ബിലെയാമിനന്‍െറെ അടു 
ത്തുവന്നു. ദൈവം പറഞ്ഞു, “ഇവര്‍ വീണ്ടും 
വന്ന്‌ നിന്നെ ക്ഷണിക്കുന്നു. അതിനാല്‍ നീ 
അവരോടൊത്തു പോകുക. പക്ഷേ ഞാന്‍ ചെ 
യ്യാന്‍ പറയുന്ന കാര്യങ്ങളേ നീ ചെയ്യാവൂ.” 








ബിലെയാമും അവന്‍െറ കഴുതയും 
പിറ്റേന്നു രാവിലെ ബിലെയാം ഉണര്‍ന്ന്‌ 
തന്‍െറ കഴുതയ്ക്കു ജീനികെട്ടി. അനന്തരം 
അവന്‍ മോവാബില്‍നിന്നുള്ള നേതാക്കളോ 





നേതാക്കന്മാര്‍ അന്നു രാത്രി ബിലെയാമിനോ 
ടൊത്തു താമസിച്ചു. 

ദൈവം ബിലെയാമിന്‍െറയടുത്തെത്തി 
ചോദിച്ചു, “നിന്നോടൊപ്പമുള്ള ഇവര്‍ ആരാ 
ണ്‌?” 

10ബിലെയാം ദൈവത്തോടു പറഞ്ഞു, 
“മോവാബിലെ രാജാവും സിപ്പോരിന്‍െറ പുത്ര 
നുമായ ബാലാക്ക്‌ ഒരു സന്ദേശവുമായി എന്‍െറ 
യടുത്തേക്കയച്ചതാണ്‌ ഇവരെ. 1സന്ദേശമി 
താണ്‌: ഈജിപ്തില്‍ നിന്നൊരു മഹാജനത 
വന്നിരിക്കുന്നു. ഭൂമിയെ പൊതിയാനും മാത്രം 
ആളുണ്ട്‌. അതിനാല്‍ വന്ന്‌ അവരെ ശപിക്കുക. 
അപ്പോള്‍ എനിക്കവരെ യുദ്ധം ചെയ്ത്‌ 
എന്‍െറ രാജ്യത്തുനിന്നും ഓടിക്കാം.” 














ടൊത്തു പോയി. 2ബിലെയാം തന്‍െറ കഴുത 
പ്പുറത്തു സഞ്ചരിക്കുകയായിരുന്നു. അവന്‍െറ 
രണ്ടു ഭൃത്യന്മാര്‍ അവനോടൊത്തുണ്ടായിരുന്നു. 
ബിലെയാം യാത്ര ചെയ്യവേ ദൈവം കോപി 
ഷ്ഠനായി. അതിനാല്‍ യഹോവയുടെ ദൂതന്‍ 
മാര്‍ഗ്ഗുമദ്ധ്യേ ബിലെയാമിനു മുന്നില്‍നിന്നു. 
ബിലെയാമിനെ തടയാന്‍ തുടങ്ങുകയായി 
രുന്നു ദൂതന്‍. 

യഹോവയുടെ ദൂതന്‍ വഴിയില്‍ നില്‍ 
ക്കുന്നത്‌ ബിലെയാമിന്‍െറ കഴുത കണ്ടു. ദൂതന്‍ 
തന്‍െറ കയ്യില്‍ ഒരു വാള്‍ പിടിച്ചിരുന്നു. അതി 
നാല്‍ കഴുത പാതയില്‍നിന്നും തിരിഞ്ഞ്‌ വയ 
ലിലേക്കു കയറി. ബിലെയാമിന്‌ ദൂതനെ 
കാണാനായില്ല. അതിനാലവന്‍ കഴുതയോടു 








159 


വളരെ കോപിച്ചു. അവന്‍ അതിനെ അടിച്ച്‌ 
പാതയിലേക്കു ഓടിച്ചു. 

24അനന്തരം പാത ഇടുങ്ങിയതാകുന്നിടത്തു 
യഹോവയുടെ ദൂതന്‍ നിന്നു. രണ്ടു മുന്തിരി 


സംഖ്യകള്‍ 22:24-23:7 


സ്വീകരിക്കുവനായി പോയി. അത്‌ അവന്‍െറ 
രാജ്യത്തിന്‍െറ വടക്കേ അതിര്‍ത്തിയിലായി 
രുന്നു. 37ബാലാക്ക്‌, ബിലെയാമിനെ കണ്ട 
പ്പോള്‍ പറഞ്ഞു, “ഞാന്‍ നിന്നോട്‌ നേരത്തെ 








ത്തോട്ടങ്ങള്‍ക്കിടയിലായിരുന്നു അത്‌. പാത 
യുടെ ഇരുവശത്തും ഭിത്തികളുണ്ടായിരുന്നു. 
കഴുത വീണ്ടും യഹോവയുടെ ദൂതനെ കണ്ടു. 
അതിനാല്‍ കഴുത ഒരു ഭിത്തിയോടു വളരെ 
ചേര്‍ന്നു നടന്നു. അത്‌ ബിലെയാമിനന്‍െറ പാദം 
മതിലിനോട്‌ ചേര്‍ത്ത്‌ ഞെരുക്കി. അതിനാല്‍ 
അവന്‍ കഴുതയെ വീണ്ടും തല്ലി. 

2%പിന്നീട്‌ യഹോവയുടെ ദൂതന്‍ മറ്റൊരി 
ടത്തു നിന്നു. പാത ഇടുങ്ങിയതാകുന്ന ഒരിടമാ 
യിരുന്നു അത്‌. അവിടെ കഴുതയ്ക്ക്‌ എങ്ങോട്ടും 
തിരിയാനാകുമായിരുന്നില്ല. അതിന്‌ ഇടത്തോ 
ട്ടോ വലത്തോട്ടോ തിരിയാനാകുമായിരുന്നിച്ല. 
മകഴുത യഹോവയുടെ ദൂതനെ കണ്ടു. അതി 
നാല്‍ ബിലെയാമിനെയും പുറത്തിരുത്തി 
കഴുത നിലത്തു കിടന്നു. ബിലെയാമിന്‌ കഴുത 
യോട്‌ കടുത്ത ദേഷ്യമുണ്ടായി. അവന്‍ 
അതിനെ തന്‍െറ ഉന്നുവടി കൊണ്ട്‌ തല്ലി. 

അപ്പോള്‍ യഹോവ കഴുതയ്ക്ക്‌ സംസാര 
ശേഷി നല്‍കി. കഴുത ബിലെയാമിനോടു ചോ 
ദിച്ചു, “അങ്ങെന്തിനാണെന്നോട്‌ കോപിക്കു 
ന്നത്‌? ഞാനങ്ങയോട്‌ എന്തു ചെയ്തു? മൂന്നു 
തവണയായി അങ്ങെന്നെ തല്ലുന്നു!” 22ബിലെ 
യാം കഴുതയോടു മറുപടി പറഞ്ഞു, “നീയെ 
ന്നെ പരിഹാസ്യനാക്കി. എന്‍െറ കയ്യിലൊരു 
വാളുണ്ടായിരുന്നെങ്കില്‍ നിന്നെ ഇപ്പോള്‍ 
ത്തന്നെ കൊന്നേനെ!” എന്നാല്‍ കഴുത ബിലെ 
യാമിനോടു പറഞ്ഞു, “നോക്കൂ, ഞാന്‍ അങ്ങ 
യുടെ സ്വന്തം കഴുതയാണ്‌! അനേകമനേകം 
വര്‍ഷങ്ങള്‍ അങ്ങ്‌ എന്‍െറ പുറത്തു കയറി 
സഞ്ചരിച്ചു. മുമ്പൊരിക്കലും ഞാനിങ്ങനെ 
ചെയ്തിട്ടില്ലെന്ന്‌ അങ്ങയ്ക്കറിയാമല്ലോ”” 

ബിലെയാം പറഞ്ഞു, “അതു ശരിയാണ്‌.” 

31അനന്തരം യഹോവ ബിലെയാമിന്‌ ദൂത 
നെ കാണിച്ചു കൊടുത്തു. യഹോവയുടെ 
ദൂതന്‍ കയ്യിലൊരു വാളുമേന്തി വഴിമദ്ധ്യേ നില്‍ 
ക്കുന്നു. ബിലെയാം നിലത്തു നമസ്കരിച്ചു. 

32അപ്പോള്‍ യഹോവയുടെ ദൂതന്‍ ബിലെ 
യാമിനോടു ചോദിച്ചു, “നീയെന്തിനാണ്‌ 
നിന്‍െറ കഴുതയെ മൂന്നു തവണ തല്ലിയത്‌? 
ഞാന്‍ നിന്നെ തടയാന്‍ വന്നവനാണ്‌. പക്ഷേ 
തക്കസമയത്ത്‌ നിന്‍െറ കഴുത എന്നെക്കണ്ട്‌ 
തിരിഞ്ഞകന്നു. മൂന്നു തവണ അങ്ങനെയു 
ണ്ടായി. കഴുത തിരിഞ്ഞില്ലായിരുന്നെങ്കില്‍ 
ഞാനിതിനകം തന്നെ നിന്നെ വധിച്ചേനെ. 
നിന്‍െറ കഴുതയെ ഞാന്‍ ജീവിക്കാനും അനുവ 
ദിച്ചേനെ.” 

34അനന്തരം ബിലെയാം യഹോവയുടെ ദൂത 
നോടു പറഞ്ഞു, “ഞാന്‍ പാപം ചെയ്തിരി 
ക്കുന്നു. അങ്ങ്‌ വഴിയില്‍ നില്‍ക്കുന്നുവെന്നതു 
ഞാനറിഞ്ഞില്ല. ഞാന്‍ തെറ്റാണു ചെയ്യുന്ന 
തെങ്കില്‍ ഞാന്‍ വീട്ടിലേക്കു മടങ്ങാം.” 








1] 

















വരാന്‍ പറഞ്ഞതല്ലേ? ഇതു വളരെ വളരെ 
പ്രധാനപ്പെട്ട കാര്യമാണെന്നു ഞാന്‍ പറഞ്ഞു. 
എന്താണു നീ വരാതിരുന്നത്‌? എനിക്കിപ്പോള്‍ 
നിനക്കു പ്രതിഫലം തരാന്‍ കഴിവില്ലെ 
ന്നാണോ?” 

ബിലെയാം പറഞ്ഞു, “പക്ഷേ ഞാന്‍ 
ഇപ്പോളിവിടെയുണ്ടല്ലോ. ഞാന്‍ വന്നെങ്കിലും 
അങ്ങയുടെ ആവശ്യം നിറവേറ്റാന്‍ ഞാന്‍ 
പ്രാപ്തനല്ല. യഹോവയായ ദൈവം പഠിപ്പി 
ക്കുന്ന വാക്കുകളേ എനിക്കു പറയാനാവൂ.” 

39അനന്തരം ബിലെയാം ബാലാക്കിനോ 
ടൊത്ത്‌ കിര്യത്ത്ഹൂസോത്തിലേക്കു പോയി. 
4ബാലാക്ക്‌ ഏതാനും കാളകളെയും ആടുക 
ളെയും ബലിയര്‍പ്പിച്ചു. കുറെ മാംസം അവന്‍ 
ബിലെയാമിനും കുറെ തന്നോടൊപ്പമുണ്ടായി 
രുന്ന നേതാക്കന്മാര്‍ക്കും നല്‍കി. 

പിറ്റേന്നു രാവിലെ, ബാലാക്ക്‌, ബിലെയാ 
മിനെ ബാമോത്ത്ബാലിലേക്കു കൊണ്ടു 
പോയി. അവിടെനിന്ന്‌ അവര്‍ക്ക്‌ യിസ്രായേല്‍ 
പാളയത്തിന്‍െറ ഒരു ഭാഗം കാണാമായിരുന്നു. 























ബിലെയാമിന്‍െറ ആദ്യ സന്ദേശം 
ബിലെയാം പറഞ്ഞു, “ഇവിടെ ഏഴു 

7 യാഗപീഠങ്ങള്‍ പണിയുക. കൂടാതെ 
എനിക്കായി ഏഴു കാളകളെയും ഏഴ്‌ ആണാടു 
കളെയും ഒരുക്കുക.” ബിലെയാം ആവശ്യ 
പ്പെടുതുപോലെ ബാലാക്ക്‌ ചെയ്തു. അനന്തരം 
ബാലാക്കും ബിലെയാമും ഓരോ യാഗപീഠം 
ത്തില്‍വച്ച്‌ ഒരു കാളയേയും ഒരു ആണാടി 
നെയും വീതം കൊന്നു. 

അനന്തരം ബിലെയാം ബാലാക്കിനോടു പറ 
ഞ്ഞു, “ഇവിടെ യാഗപീഠത്തിനടുത്തു തങ്ങുക. 
ഞാന്‍ മറ്റൊരിടത്തേക്കു പോകട്ടെ. അപ്പോള്‍ 
യഹോവ എന്നെ സന്ദര്‍ശിച്ച്‌ ഞാനെന്താണു 
പറയേണ്ടതെന്നു പറഞ്ഞു തന്നേക്കും. “അന 
ന്തരം ബിലെയാം ഉയര്‍ന്ന ഒരു സ്ഥലത്തേക്കു 
പോയി. 

ദൈവം അവിടെ ബിലെയാമിന്‍െറ അടു 
ത്തുവന്നു. ബിലെയാം പറഞ്ഞു, “ഞാന്‍ ഏഴു 
യാഗപീഠങ്ങള്‍ ഉണ്ടാക്കി. ഞാന്‍ ഓരോ യാഗ 
പീഠത്തിലുംവച്ച്‌ ഓരോ കാളയേയും ആണാ 
ടിനേയും കൊന്നു ബലിയര്‍പ്പിക്കുകയും ചെ 
യ്തു.” 

അപ്പോള്‍ യഹോവ ബിലെയാമിനോട്‌ 
അവന്‍ എന്താണു പറയേണ്ടതെന്നു പറഞ്ഞു, 
“ബാലാക്കിന്‍െറയടുത്തു ചെന്ന്‌ ഞാന്‍ പറ 
ഞ്ഞുതരുന്ന കാര്യങ്ങള്‍ പറയുക.” 

അതിനാല്‍ ബിലെയാം ബാലാക്കിനെറെ 
അടുത്തേക്കു പോയി. ബാലാക്ക്‌ അപ്പോഴും 
യാഗപീഠത്തിനടുത്തു നില്‍ക്കുകയായിരുന്നു. 
മോവാബിലെ എല്ലാ നേതാക്കന്മാരും അവിടെ 








അപ്പോള്‍ യഹോവയുടെ ദൂതന്‍ ബിലെ 
യാമിനോടു പറഞ്ഞു, “അരുത്‌! നിനക്കിവരോ 
ടൊപ്പം പോകാം. പക്ഷേ സൂക്ഷിക്കുക. ഞാന്‍ 
പറയാന്‍ ആവശ്യപ്പെടുന്ന വാക്കുകളേ നീ 
പറയാവൂ.” അതിനാല്‍ ബിലെയാം, ബാലാക്ക്‌ 
അയച്ച നേതാക്കളോടൊത്തു പോയി. 

36ബിലെയാം വരുന്നുവെന്നത്‌ ബാലാക്ക്‌ 
കേട്ടു. അതിനാല്‍ ബാലാക്ക്‌, അര്‍ന്നോന്‍നദി 
ക്കരയില്‍ മോവാബ്‌ പട്ടണംവരെ അവനെ 








അവനോടൊപ്പം ഉണ്ടായിരുന്നു. ?അപ്പോള്‍ 
ബിലെയാം ഇക്കാര്യങ്ങള്‍ പറഞ്ഞു: 
അരാമിലെ കിഴക്കന്‍ മലകളില്‍നിന്ന്‌ മോവാ 
ബിലെ ബാലാക്കുരാജാവ്‌ എന്നെ ഇവിടെ 
കൊണ്ടുവന്നിരിക്കുന്നു. ബാലാക്ക്‌ എന്നോടു 
പറഞ്ഞു, “വരു, എനിക്കായി യാക്കോബിനെ 
ശപിക്കൂ. വരൂ, യിസ്രായേല്‍ജനതയെ അപല 
പിക്കൂ.” 











സംഖ്യകള്‍ 23:8-24:6 


എന്നാല്‍ ദൈവം അവര്‍ക്കെതിരല്ല, അതി 
നാല്‍ എനിക്കവരെ ശപിക്കാനുമാവില്ല! അവര്‍ 
ക്കു ദൂരിതമുണ്ടാക്കാന്‍ യഹോവയ്ക്കാഗ്രഹമില്പ. 
അതിനാല്‍ എനിക്കതിനു കഴിയില്ല. 
അവരെ ഞാന്‍ മലമുകളില്‍ നിന്നു 
കാണുന്നു. ഗിരിശുംഗങ്ങളില്‍നിന്നും ഞാനവരെ 
കാണുന്നു. അവര്‍ തനിച്ചു പാര്‍ക്കുന്നു. അവര്‍ 
മറ്റൊരു ജനതയുടെ ഭാഗമല്ല. 
യാക്കോബിന്‍റെ ജനതയെ ആര്‍ക്കെണ്ണാ 
നാകും? അവര്‍ ധൂളിയെപ്പോലെയാണ്‌. യിസ്രാ 
യേല്‍ജനതയുടെ നാലിലൊന്നിനെപ്പോലും 
ആര്‍ക്കുമെണ്ണാനാവില്ല. ഞാനൊരു നീതിമാ 
നായി മരിക്കട്ടെ. അവരുടെ ജീവിതംപോലെ 
എന്റേതും ആഹ്റാദം നിറഞ്ഞതാകട്ടെ! 
1ബാലാക്ക്‌ ബിലെയാമിനോടു പറഞ്ഞു, 
“എന്നോടു നീ എന്താണു ചെയ്തത്‌? എന്റെറ 
ശത്രുക്കളെ ശപിക്കാനാണു നിന്നെ ഞാന്‍ 
ക്ഷണിച്ചു വരുത്തിയത്‌. പക്ഷേ നീയവരെ 
അനുഗ്രഹിക്കുക മാത്രമാണു ചെയ്തത്‌!” 
പക്ഷേ ബിലെയാം മറുപടി പറഞ്ഞു, 
“യഹോവ എന്‍െറ നാവില്‍ പറഞ്ഞുതന്ന 
കാര്യങ്ങള്‍ ഞാന്‍ പറഞ്ഞേ പറ്റൂ.” 
13അപ്പോള്‍ ബാലാക്ക്‌ അവനോടു പറഞ്ഞു, 
“അതിനാല്‍ എന്നോടൊത്തു മറ്റൊരിടത്തേക്കു 
വരിക. നിനക്കവരെ മുഴുവന്‍ കാണാനാകൂ 
ന്നില്ല. ഒരു ഭാഗം മാത്രമേ നിനക്കിപ്പോള്‍ 
കാണാനാകുന്നുള്ളൂ. അവിടെനിന്ന്‌ നിനക്ക 
വരെ എനിക്കുവേണ്ടി ശപിക്കാം.” 14അതിനാല്‍ 
ബാലാക്ക്‌ ബിലെയാമിനെ സോഫീംപരപ്പിലേ 
ക്കു കൊണ്ടുപോയി. പിസ്ഗാമലയുടെ കൊടു 
മുടിയിലായിരുന്നു അത്‌. അവിടെ ബാലാക്ക്‌ 
ഏഴു യാഗപീഠങ്ങളുണ്ടാക്കി. തുടര്‍ന്ന്‌ ബാലാ 
ക്ക്‌ ഓരോ കാളയേയും ആണാടിനേയും ഓരോ 
യാഗപീഠത്തില്‍വച്ച്‌ കൊന്നു ബലിയര്‍പ്പിച്ചു. 
അതിനാല്‍ ബിലെയാം ബാലാക്കിനോടു 
പറഞ്ഞു, “ഈ യാഗപീഠത്തിനടുത്തു നില്‍ക്കു 
ക. ഞാനവിടെപ്പോയി ദൈവത്തെ കാണട്ടെ.” 
1അതിനാല്‍ യഹോവ ബിലെയാമിന്‍െറെയ 
ടുത്തു വന്ന്‌ എന്താണു പറയേണ്ടതെന്ന്‌ അവനു 
പറഞ്ഞുകൊടുത്തു. അനന്തരം ബാലാക്കിനന്‍െറ 
അടുത്തു ചെന്ന്‌ അതെല്ലാം പറയാന്‍ യഹോവ 
ബിലെയാമിനോടു പറഞ്ഞു. 17അതിനാല്‍ 
ബിലെയാം ബാലാക്കിന്‍െറയടുത്തേക്കു പോ 
യി. ബാലാക്ക്‌ അപ്പോഴും യാഗപീഠത്തിന 
ടുത്തു നില്‍ക്കുന്നുണ്ടായിരുന്നു. മോവാബിലെ 
നേതാക്കന്മാരും അവനോടൊപ്പമുണ്ടായിരുന്നു. 
ബിലെയാം വരുന്നതുകണ്ട്‌ ബാലാക്കു ചോദി 
ച്ചു, “യഹോവ എന്താണു പറഞ്ഞത്‌?” 




















ബിലെയാമിന്‍െറ രണ്ടാം സന്ദേശം 
18അപ്പോള്‍ ബിലെയാം ഇക്കാര്യങ്ങള്‍ പറ 
ഞ്ഞു: 

“ബാലാക്ക്‌, എഴുന്നേറ്റുനിന്ന്‌ ഞാന്‍ പറയു 
ന്നതു കേള്‍ക്കൂ. സിപ്പോരിന്റെ മകനായ 
ബാലാക്ക്‌, ഞാന്‍ പറയുന്നതു കേള്‍ക്കൂ. 

1ദൈവം ഒരു മനുഷ്യനല്ല; അവന്‍ നുണ 
പറയില്ല. ദൈവം മനുഷ്യപുത്രനല്ല; അവന്‍െറ 
തീരുമാനങ്ങള്‍ മാറില്ല. അവന്‍ ചെയ്യുമെന്നു 
പറഞ്ഞവ ചെയും. യഹോവ തന്‍െറ വാഗ്ദാ 
നങ്ങള്‍ നിറവേറ്റും. 

20ഇവരെ അനുഗ്രഹിക്കാന്‍ യഹോവ എന്നോ 
ടാജ്ഞാപിച്ചു. യഹോവ അവരെ അനുഗ്ര 
ഹിച്ചു, അതിനാല്‍ എനിക്കതു മാറ്റാനാവില്ല. 











160 


2യാക്കോബിന്‍െറെ ജനതയില്‍ ദൈവം ഒരു 
തെറ്റും കാണുന്നില്ല. യിസ്രായേല്‍ജനതയില്‍ 
ദൈവം ഒരു പാപവും കാണുന്നില്ല. അവരുടെ 
ദൈവമായ യഹോവ അവരോടൊപ്പമാണ്‌. 
മഹാരാജാവ്‌ അവരോടൊപ്പമാണ്‌! 

2ദൈവം അവരെ ഈജിപ്തില്‍നിന്നും 
കൊണ്ടുവന്നു. അവര്‍ക്കു കാട്ടുകാളയുടെ കരു 
ത്തുണ്ട്‌. 

മയാക്കോബിന്‍൯ന്‍െറ ജനത ഏതൊരു ശക്തി 
ക്കും അജയ്യരാണ്‌. യിസ്രായേല്‍ജനതയെ തട 
യാന്‍ ഒരാഭിചാരത്തിനുമാവില്ല. യാക്കോബി 
നെയും യിസ്രായേല്‍ജനതയെയും പറ്റി ജന 
ങ്ങള്‍ ഇങ്ങനെ പറയും: “ദൈവത്തിന്‍െറ മഹ 
ത്തായ ചെയ്തികളിതാ! 

4സിംഹത്തെപ്പോലെ കരുത്തരായവര്‍, 
അവര്‍ സിംഹത്തെപ്പോലെ പോരാടുന്നു. ശത്രു 
വിനെ തിന്നു തീരുംവരെ വിശ്രമിക്കാത്ത 
സിംഹം. തനിക്കെതിരെ വരുന്ന ശത്രുവിന്‍െറ 
രക്തം മുഴുവന്‍ കുടിച്ചു തീര്‍ക്കുംവരെ വിശ്ര 
മിക്കാത്ത സിംഹം.” 

2അപ്പോള്‍ ബാലാക്ക്‌, ബിലെയാമിനോടു 
പറഞ്ഞു, “നീ അവരെ അനുഗ്രഹിക്കുന്നുമില്ല 
ശപിക്കുന്നുമില്പ”” 

26ബിലെയാം മറുപടി പറഞ്ഞു, “യഹോവ 
പറയുമ്പോലെയേ എനിക്കു പറയാനാവൂ 
എന്ന്‌ ഞാന്‍ നേരത്തെ പറഞ്ഞിട്ടുണ്ട്‌.” 

2അപ്പോള്‍ ബാലാക്ക്‌, ബിലെയാമിനോടു 
പറഞ്ഞു, “അതുകൊണ്ട്‌ എന്‍െറകൂടെ മറ്റൊരിട 
ത്തേക്കു വരിക. അവിടെനിന്ന്‌ നീ അവരെ 
ശപിക്കുന്നത്‌ ദൈവത്തിനിഷ്ടമായേക്കും.” 4അ 
തിനാല്‍ ബാലാക്ക്‌ ബിലെയാമിനെ പെയോര്‍ 
പര്‍വൃതത്തിന്‍െറ മുകളിലേക്കു കൊണ്ടുപോ 
യി. മരുഭൂമിക്കഭിമുഖമായാണ്‌ ആ പര്‍വ്വതം 
നില്‍ക്കുന്നത്‌. 

29ബിലെയാം പറഞ്ഞു. “ഇവിടെ ഏഴു യാഗ 
പീഠങ്ങളുണ്ടാക്കുക. ഏഴു കാളകളേയും ഏഴു 
ആണാടുകളെയും ഒരുക്കുക.” 34ബിലെയാം പറ 
ഞ്ഞതെല്ലാം ബാലാക്ക്‌ ചെയ്തു. കാളകളേയും 
ആണാടുകളേയും ബാലാക്ക്‌ യാഗമര്‍പ്പിച്ചു. 
യിസ്രായേല്‍ജനതയെ അനുഗ്രഹിക്കാന്‍ 
2 യഹോവ ആഗ്രഹിക്കുന്നതായി ബിലെ 
യാം മനസ്സിലാക്കി. അതിനെതിരെ ഒരാഭിചാരം 
നടത്താനും ബിലെയാം തുനിഞ്ഞില്ല. പക്ഷേ 
ബിലെയാം തിരിഞ്ഞുനിന്ന്‌ മരുഭൂമിയെ 
നോക്കി. മമരുഭൂമിയിലാകമാനം യിസ്രായേല്‍ജ 
നത വ്യാപിച്ചിരിക്കുന്നത്‌ അവന്‍ കണ്ടു. അവര്‍ 
ഗോത്രംഗോത്രമായി പാളയമടിച്ചിരിക്കുകയാ 
യിരുന്നു. അപ്പോള്‍ ദൈവത്തിന്‍െറ ആത്മാവ്‌ 
ബിലെയാമിനെ സമീപിച്ചു. 3ബിലെയാം 
ഇങ്ങനെ പറയുകയും ചെയ്തു: 

“ബെയോരിന്‍െറ പുത്രനായ ബിലെയാമി 
ന്‍െറ സന്ദേശം. എനിക്കു വ്യക്തമായി കാണാന്‍ 
കഴിയുന്ന കാര്യങ്ങളെപ്പറ്റി ഞാന്‍ പറയട്ടെ. 

ദൈവത്തില്‍നിന്നും ഞാന്‍ കേട്ട സന്ദേശ 
മാണിത്‌. സര്‍വ്വശക്തനായ ദൈവം കാട്ടിത്ത 
ന്നത്‌ ഞാന്‍ കണ്ടു. ഞാന്‍ വൃക്തമായിക്കണ്ടത്‌ 
വിനയത്തോടെ പറയട്ടെ. 

“യാക്കോബിന്‍റെ ജനമേ, നിന്‍െറ കൂടാര 
ങ്ങള്‍ എത്ര മനോഹരങ്ങള്‍! യിസ്രായേല്‍ 
ജനമേ, നിന്‍െറ ഭവനങ്ങള്‍ എത്ര മനോഹരം! 

അരുവിയോരത്തു നട്ടു വളര്‍ത്തിയ പൂന്തോ 
പ്പുകള്‍ പോലെ. നദീതടത്തില്‍ നട്ടു വളര്‍ 




















ബിലെയാമിന്‍െറ മൂന്നാം സന്ദേശം 











161 


ത്തിയ പൂന്തോപ്പുപോലെ. യഹോവ നട്ടു വള 
ര്‍ത്തിയ സൂഗന്ധക്കാടുകള്‍പോലെ. ജലാന്തി 
കുത്തില്‍ വളരുന്ന (സുന്ദരമായ) ദേവദാരുവൃക്ഷ 
ങ്ങള്‍ പോലെ. 

നിനക്കെപ്പോഴും ജലസമൃദ്ധി, നിന്‍െറ 
വിത്തുകള്‍ വളരാനാവശ്യമായത്ര. നിന്‍െറ 
രാജാവ്‌ ആഗാഗുരാജാവിനേക്കാള്‍ മഹാനായി 
രിക്കും. നിന്‍െറ രാജ്യം അതിമഹത്തായിരിക്കും. 

8ദൈവം അവരെ ഈജിപ്തില്‍നിന്നും കൊ 
ണ്ടുവന്നു. അവര്‍ കാട്ടുകാളയെപ്പോലെ കരു 
ത്തര്‍. അവര്‍ തങ്ങളുടെ ശത്രുക്കളെ മുഴുവന്‍ 
തോല്ലിക്കും. അവര്‍ ശത്രുക്കളുടെ എല്ലു തകര്‍ക്കു 
കയും അമ്പുകളെല്ലാം ഒടിക്കുകയും ചെയ്യും. 

“യിസ്രായേല്‍ ഒരു സിംഹത്തെപ്പോലെയാ 
ണ്‌, പതുങ്ങിപ്പതുങ്ങിക്കിടക്കുന്നു. അതെ, അവര്‍ 
ഒരു സിംഹക്കുട്ടിയെപ്പോലെ, ആരും ഉണര്‍ത്താ 
നാഗ്രഹിക്കാത്ത സിംഹക്കുട്ടി. നിന്നെ അനുഗ്ര 
ഹിക്കുന്നവ൯ അനുഗ്രഹീതന്‍. നിന്നെ ശപിക്കു 
ന്നവ൯ ശാപഗ്രസ്തന്‍.” 

10ബാലാക്കിന്‌ ബിലെയാമിനോട്‌ വളരെ 
ദേഷ്ൃയമുണ്ടായി. ബാലാക്ക്‌ തന്‍െറ ഇരുകൈക 
ളും ചേര്‍ത്ത്‌ ഇടിച്ചു. ബാലാക്ക്‌ ബിലെയാമി 
നോടു പറഞ്ഞു, “നിന്നെ ഞാന്‍ വിളിച്ചു 
വരുത്തിയത്‌ എന്‍െറ ശത്രുക്കളെ ശപിക്കാനാ 
ണ്‌. പക്ഷേ നീ അവരെ അനുഗ്രഹിച്ചിരിക്കുന്നു. 
നീയവരെ മൂന്നു തവണ അനുഗ്രഹിച്ചിരിക്കു 
ന്നു. ഇപ്പോള്‍ ദൂരെ പോകൂ! ഞാന്‍ നിന 
ക്കൊരു നല്ല പ്രതിഫലം വാഗ്ദാനം ചെയ്തു. 
പക്ഷേ യഹോവ നിന്‍െറ പ്രതിഫലം തട്ടിക്ക 
ളഞ്ഞു.” 

2ബിലെയാം ബാലാക്കിനോടു പറഞ്ഞു, 
“നീ എനന്‍െെറയടുത്തേക്ക്‌ ആളുകളെ അയച്ചു. 
അവര്‍ എന്നെ വിളിച്ചു. പക്ഷേ ഞാനവരോടു 
പറഞ്ഞു, 13'ബാലാക്ക്‌ എനിക്ക്‌ തന്‍െറ അതി 
സുന്ദരമായ ഭവനം വെള്ളിയും സ്വര്‍ണ്ണവും 














സംഖ്യകള്‍ 24:7-25:7 


രുടെ തല തച്ചുടയ്ക്കും. ശേത്തിന്‍െറെ എല്ലാ 
മക്കളുടെയും തല ആ ഭരണാധിപന്‍ ഉടയ്ക്കും. 

16യിസ്രായേല്‍ കരുത്തോടെ വളരും! എദോം 
പ്രദേശം അവനു ലഭിക്കും. അവന്‍െറ ശത്രു 
വായ സെയീരിന്‍െറെ പ്രദേശവും അവനു 
ലഭിക്കും. 

19“യാക്കോബിന്‍െറ കുടുംബത്തില്‍നിന്നും 
ഒരു പുതിയ ഭരണാധിപന്‍ വരും. ആ നഗര 
ത്തില്‍ ജീവനോടെയിരിക്കുന്ന ബാക്കിയെല്ലാവ 
രെയും അവന്‍ നശിപ്പിക്കും.” 20അനന്തരം 
ബിലെയാം അമാലേക്യരെ കാണുകയും ഇങ്ങ 
നെ പറയുകയും ചെയ്തു: “എല്ലാ രാജ്യങ്ങളി 
ലും ശക്തമാണ്‌ അമാലേക്ക്‌. പക്ഷേ അമാ 
ലേക്ക്പോലും തകര്‍ക്കപ്പെടും!” 2കേന്യരെ 
കണ്ട ബിലെയാം ഇങ്ങനെ പറഞ്ഞു: “നിങ്ങ 
ളുടെ രാജ്യം മലമുകളിലെ ഒരു പക്ഷിക്കൂടു 
പോലെ സുരക്ഷിതമാണെന്നു നിങ്ങള്‍ കരു 
തുന്നു. 2പക്ഷേ നിങ്ങള്‍ കേന്യര്‍ നശിപ്പിക്കപ്പെ 
ടും. കയീനെ യഹോവ നശിപ്പിച്ചതുപോലെ 
അശ്ശൂരുകാര്‍ നിങ്ങളെ തടവുകാരാക്കും.” 2അന 
ന്തരം ബിലെയാം ഇങ്ങനെ പറഞ്ഞു: “ദൈവം 
ഇങ്ങനെ ചെയ്യുമ്പോള്‍ ഒരുവനും ജീവിച്ചിരി 
ക്കില്ല. 4്കിത്തീമില്‍നിന്നു വരുന്ന കപ്പലുകള്‍ 
അശ്ശൂരിനേയും ഏബെരിനേയും തോല്പിക്കും. 
എന്നാല്‍ ആ കപ്പലുകളും നശിപ്പിക്കപ്പെടും.” 
25അനന്തരം ബിലെയാം എഴുന്നേറ്റ്‌ തന്‍െറ 
വീട്ടിലേക്കു മടങ്ങി. ബാലാക്ക്‌ തന്‍െറ വഴി 


യേയും പോയി. 

യിസ്രായേല്‍ജനത അക്കാഷ്ൃക്കടു 
7 ത്താണ്‌ പാളയമടിച്ചത്‌. അപ്പോളവര്‍ 
മോവാബ്യസ്ത്രീകളുമായി ലൈംഗികപാപ 
ങ്ങള്‍ ചെയ്യാന്‍ തുടങ്ങി. 23മോവാബ്യസ്ത്രീകള്‍ 
അവരെ, തങ്ങളുടെ വ്യാജദൈവങ്ങള്‍ക്കുള്ള 











യിസ്രായേല്‍ പെയോരില്‍ 











നിറച്ചു തന്നേക്കാം. പക്ഷേ ഞാനിപ്പോഴും പറ 
യുന്നു, യഹോവ കല്ലിക്കുമ്പോലെയേ എനിക്കു 
സംസാരിക്കാനാവൂ.” എനിക്കു സ്വമേധയായി 
നന്മയോ തിന്മയോ ചെയ്യാന്‍ കഴിയില്ല. 
നിന്‍െറയാളുകളോട്‌ ഞാന്‍ ഇങ്ങനെയൊക്കെ 
പറഞ്ഞത്‌ നീ തീര്‍ച്ചയായും ഓര്‍ക്കുന്നുണ്ടാകും. 
14ഇനി ഞാനെന്‍െറ നാട്ടിലേക്കു മടങ്ങുന്നു. 
പക്ഷേ ഞാന്‍ നിനക്ക്‌ ഈ മുന്നറിയിപ്പു നല്‍ 
കുന്നു. ഭാവിയില്‍ യിസ്രായേൽജനത നിന്നോ 
ടും നിന്‍െറ ജനങ്ങളോടും എന്തു ചെയ്യുമെന്നു 
ഞാന്‍ പറയാം.” 


ബിലെയാമിന്‍െറ അവസാന സന്ദേശം 

15അനന്തരം ബിലെയാം ഇങ്ങനെ പറഞ്ഞു: 

“ബെയോരിന്‍െറ പുത്രനായ ബിലെയാമി 
ന്‍െറ സന്ദേശം. വൃക്തമായിക്കണ്ട കാര്യങ്ങള്‍ 
ഞാന്‍ പറയുന്നു. 

1ദൈവത്തില്‍നിന്നും ഞാന്‍ ഈ സന്ദേശം 
കേട്ടു. അത്യുന്നതനായ ദൈവം പഠിപ്പിച്ചതു 
ഞാന്‍ മനസ്സിലാക്കി. സര്‍വ്വശക്തനായ ദൈവം 
എന്നെ കാണിച്ചു. ഞാന്‍ വ്യക്തമായി കണ്ടത്‌ 
വിനയപൂര്‍വ്വം പറയാം. 

17“യഹോവ വരുന്നത്‌ ഞാന്‍ കാണുന്നു, 
പക്ഷേ ഇപ്പോഴല്ല. അവന്‍ വരുന്നതു ഞാന്‍ 
കാണുന്നു, പക്ഷേ അടുത്തല്ല. യാക്കോബിന്‍റെ 
കുടുംബത്തില്‍നിന്നും ഒരു നക്ഷത്രം വരും. 
യിസ്രായേല്‍ജനതയില്‍നിന്ന്‌ ഒരു പുതിയ ഭര 
ണാധിപന്‍ വരും. ആ ഭരണാധിപന്‍ മോവാബ്യ 

















ബലിയില്‍ പങ്കെടുക്കാന്‍ ക്ഷണിച്ചു. അതി 
നാല്‍ യിസന്രായേലുകാര്‍ ആ വ്യാജദൈവങ്ങ 
ളുടെ ആരാധനയിലും പങ്കെടുത്ത്‌ ബലി ഭക്ഷി 
ക്കുകയും ആ ദേവന്മാരെ ആരാധിക്കുകയും 
ചെയ്തു. അവിടെവച്ച്‌ യിസ്രഠായേല്‍ജനത, 
പെയോരിലെ ബാല്‍ എന്ന വ്യാജദൈവത്തെ 
ആരാധിക്കാന്‍ തുടങ്ങി. യഹോവ അവരോടു 
കോപിക്കാനും തുടങ്ങി. 

യഹോവ മോശെയോടു പറഞ്ഞു, “ഇവ 
രുടെ നേതാക്കളെയെല്ലാം വിളിക്കുക. അവരെ 
എല്ലാവരും കാണ്‍കെ വധിക്കുക. അവരുടെ 
ശരീരങ്ങള്‍ യഹോവയുടെ മുമ്പില്‍ കിടത്തുക. 
അപ്പോള്‍ യഹോവ മുഴുവന്‍ യിസ്ധായലുകാ 
രോടും തനിക്കുള്ള കോപം കാണിക്കുകയില്ല.” 

അതിനാല്‍ മോശെ, യിസ്രായേലിലെ 
ന്യായാധിപന്മാരോടു പറഞ്ഞു, “നിങ്ങളുടെ 
ഗോത്രത്തില്‍പ്പെട്ടവരും പെയോരിലെ ബാല്‍ 
എന്ന വ്യാജദൈവത്തെ ആരാധിച്ചവരുമായ 
ജനനേതാക്കന്മാരെ നിങ്ങള്‍ കണ്ടുപിടിക്കുക. 
എന്നിട്ട്‌ അവരെ നിങ്ങള്‍ കൊല്ലണം.” 
അപ്പോള്‍ മോശെയും യിസന്ധായേലിന്‍െറ 
എല്ലാ മൂപ്പന്മാരും സമ്മേളനക്കൂടാരത്തിനന്‍െറ 
കവാടത്തില്‍ ഒത്തുകൂടി. യിന്രായേലുകാര 
നായ ഒരാള്‍ മിദ്യാനില്‍നിന്നുള്ള ഒരു സ്ത്രീയെ 
തന്‍െറ കുടുംബത്തിലേക്കു കൊണ്ടുവന്നു. 
മോശെയ്ക്കും എല്ലാ നേതാക്കന്മാര്‍ക്കും കാണ 
ത്തക്ക സ്ഥലത്തേക്കാണ്‌ അയാള്‍ അവളെ 
കൊണ്ടുവന്നത്‌. മോശെയ്ക്കും നേതാക്കള്‍ക്കും 
സങ്കടമായി. "പുരോഹിതനായ അഹരോന്‍റെ 





സംഖ്യകള്‍ 25:8-26:24 


പനത്രനും എലെയാസാരിന്‍െറ പുത്രനുമായ 
ഫീനെഹാസ്‌, അയാള്‍ ആ സ്ത്രീയെ പാളയ 
ത്തിലേക്കു കൊണ്ടുവരുന്നതു കണ്ടു. അതിനാല്‍ 
ഫീനെഹാസ്‌ പോയി തന്‍െറ കുന്തം എടുത്തു. 
അവന്‍ യിസ്രായേലുകാരനെ കൂടാരത്തി 
ലേക്കു പിന്തുടര്‍ന്നു. അവന്‍ കുന്തം ഉപയോ 
ഗിച്ച്‌ ആ യിസ്രായേലുകാരനെയും മിദ്യാന്‍കാ 
രിയെയും അവളുടെ കൂടാരത്തില്‍വച്ചു വധി 
ചു. ഇരുവരുടെമേലും അവന്‍ കുന്തം കുത്തിക്ക 
യറ്റി. ആ സമയം എല്ലാ യിസ്രായേലൂകാര്‍ക്കും 
കടുത്തരോഗം ബാധിച്ചു. പക്ഷേ ഫീനെ 
ഹാസ്‌ ഇവരിരുവരെയും കൊന്നപ്പോള്‍ രോഗ 
ബാധനിലച്ചു. “ആ രോഗബാധയില്‍ ആകെ 
ഇരുപത്തിനാലായിരം പേര്‍ മരിച്ചു. 

യഹോവ മോശെയോടു പറഞ്ഞു, 
11“എനിക്ക്‌ എന്‍െറ ജനങ്ങളുടെ കാര്യത്തില്‍ 
ശക്തമായ ഖേദമുണ്ട-അവര്‍ എന്‍േറതുമാത്ര 
മായിരിക്കണം എന്നാണെന്‍െറെ ആഗ്രഹം! 
എലെയാസാരിന്‍െറ പുത്രനും പുരോഹിത 
നായ അഹരോന്‍റെ പനത്രനുമായ ഫീനെ 
ഹാസ്‌ അവരെ എന്റെറ കോപത്തില്‍നിന്നും 
രക്ഷിച്ചു. എന്റെറ ജനതയോടുള്ള ആ വികാര 
ങ്ങള്‍ പ്രകടിപ്പിച്ചുകൊണ്ടാണ്‌ അവനിതു 
ചെയ്തത്‌. അതുകൊണ്ട്‌ എനെറെ കോപാവേശ 
ത്തില്‍ ഞാനവരെ കൊന്നില്ല. ഞാനവനു 
മായി സമാധാനത്തിന്‍റെ കരാറുണ്ടാക്കാനാ 
ഗ്രഹിക്കുന്നുവെന്ന്‌ ഫീനെഹാസിനോടു പറ 
യുക. 13കരാര്‍ ഇതാണ്‌: അവനും അവന്‍െറ 
പിന്‍ഗാമികളും പുരോഹിതരായിരിക്കും. കാര 
ണം, അവന്‍ തന്‍റ ദൈവത്തോട്‌ ശക്തമായ 
വികാരങ്ങളുണ്ട്‌. യിസ്രായേല്‍ജനതയെ ശുദ്ധീ 
കരിച്ച കര്‍മ്മങ്ങള്‍ അവന്‍ ചെയ്യുകയും 
ചെയ്തു.” 

14സാലൂവിന്‍റെറ പുത്രനായ സിമ്രിയായി 
രുന്നു മിദ്യാന്‍കാരിയോടൊചപ്പം വധിക്കപ്പെട്ടത്‌. 
ശിമെയോനന്‍െറ ഗോത്രത്തിലെ ഒരു കുടുംബത്ത 
ലവനായിരുന്നു അവന്‍. 1“കൊല്പപ്പെട്ട മിദ്യാ൯ 
കാരിയുടെ പേര്‍ കൊസ്ബി എന്നുമായിരുന്നു. 
സൂരിന്‍െറ പുത്രിയായിരുന്നു അവള്‍. മിദ്യാ൯ 
ഗോത്രത്തിലെ ഒരു കുടുംബത്തലവനായിരുന്നു 
സൂര്‍. 

1യഹോവ മോശെയോടു പറഞ്ഞു, 17*തിദ്യാ 
നയര്‍ നിങ്ങളുടെ ശത്രുക്കളാണ്‌. നിങ്ങള്‍ അവരെ 
കൊല്പണം.184അവര്‍ നിങ്ങളെ ശത്രുക്കളാക്കിക്ക 
ഴിഞ്ഞു. പെയോരില്‍വച്ച്‌ അവര്‍ നിങ്ങളെ 
വഞ്ചിച്ചു. കോസ്ബി എന്ന സ്ത്രീ വഴിയും 
അവര്‍ നിങ്ങളെ വഞ്ചിച്ചു. ഒരു മിദ്യാന്യ൯ 
നേതാവിന്‍െറ മകളായിരുന്നു അവള്‍. പക്ഷേ 
യിസ്രായേല്‍ജനതയ്ക്ക്‌ മഹാരോഗബാധയു 
ണ്ടായപ്പോള്‍ അവളും കൊല്ലപ്പെട്ടു. പെയോ 
രിലെ വ്യാജദൈവമായ ബാലിനെ ആരാധിച്ച 
തുമൂലമാണ്‌ യിസ്രായേല്‍ജനതയ്ക്ക്‌ ആ മഹാ 
രോഗം പിടിപെടുത്‌.” 




















ജനങ്ങളുടെ കണക്കെടുക്കുന്നു 

മഹാരോഗത്തിനുശേഷം യഹോവ 
2൫ മോശെയോടും പൂരോഹിതനായ അഹ 
രോന്‍ററ പൂത്ര൯ന്‍ എലെയാസാരിനോടും 
സംസാരിച്ചു. അവന്‍ പറഞ്ഞു. “യിസ്രായേല്‍ 
ജനതയെ എണ്ണുക. ഇരുപതോ അതിലധികമോ 
വയസ്സായ പുരുഷന്മാരുടെ പട്ടിക കുടുംബം 
തിരിച്ച്‌ ഉണ്ടാക്കുക. യിസ്രായേല്‍സേനയില്‍ 
ചേരാന്‍ കഴിവുള്ളവരുമായിരിക്കണം അവര്‍.” 


162 


3ആ സമയത്ത്‌ ജനങ്ങള്‍ മോവാബിലെ 
യോര്‍ദ്ദാന്‍താഴ്വരയില്‍ പാളയമടിച്ചിരിക്കുക 
യായിരുന്നു. യോര്‍ദ്ദാന്‍നദിയുടെ മറുകരയില്‍ 
യെരീഹോയ്ക്ക്‌ സമീപമായിരുന്നു അത്‌. 
മോശെയും പുരോഹിതനായ എലെയാസാരും 
ജനങ്ങളോടു സംസാരിച്ചു. അവര്‍ പറഞ്ഞു, 
“ഇരുപതും അതിലധികവും വയസ്സുള്ളവരെ 
നിങ്ങള്‍ എണ്ണണം. യഹോവ മോശെയ്ക്കു നല്‍ 
കിയ കല്ലനയാണിത്‌.” ഈജിപ്തില്‍നിന്നും 
വന്ന യിസ്രായേല്‍ജനതയുടെ പട്ടിക ഇതാണ്‌. 

ടയിസ്രായേലിന്‍െറെ ആദ്യജാതപുത്രനായ 
രൂബേന്‍െറ കുടുംബക്കാര്‍ ഇവരാണ്‌: 

ഹനോക്ക്‌- ഹാനോക്ക്ൃകുടുംബം. പല്പൂ-പല്പൂ 
കുടുംബം. ഹെസ്രോന്‍ ഹെസ്രോന്യകുടുംബം. 
കര്‍മ്മി- കര്‍മ്മികുടുംബം. 

രൂബേന്‍്റ ഗോത്രത്തിലെ കുടുംബങ്ങള്‍ 
അവയാണ്‌. അവരാകെ 43,730 പേര്‍. 

പല്ലൂവിന്‍െറ പുത്രന്‍ എലീയാബ്‌. 9എലീ 
യാബിനും മൂന്നു പുത്രന്മാര്‍-നെമൂവേല്‍, 
ദാഥാന്‍, അബീരാം. മോശെയ്ക്കും അഹരോനും 
എതിരെ തിരിഞ്ഞ രണ്ടു നേതാക്കളാണ്‌ ദാഥാ 
നും അബീരാമും എന്ന്‌ ഓര്‍മ്മിക്കുക. അവര്‍, 
കോരഹ്‌ യഹോവയ്ക്കെതിരെ തിരിഞ്ഞപ്പോള്‍ 
കോരഹിന്‍െറ അനുയായികളായിരുന്നു. 1കോ 
രഹിനെയും അവന്‍റെ അനുയായികളെയും 
ഭൂമി പിളര്‍ന്നു വിഴുങ്ങിയ കാലമായിരുന്നു 
അത്‌. ഇരുനൂറ്റമ്പതുപേരും കൊല്ലപ്പെട്ടു! യിസ്രാ 
യേല്‍ജനതയ്ക്ക്‌ അതൊരു മുന്നറിയിപ്പായിരു 
ന്നു. 1പക്ഷേ കോരഹിനന്‍െറ കൂടുംബത്തിലെ 
മറ്റ്‌ അംഗങ്ങള്‍ കൊല്ലപ്പെട്ടില്പ. 12ശിമെയോ 
ന്‍െറ ഗോത്രത്തിലെ കുടുംബങ്ങള്‍ ഇവയായിരു 
ന്നു. നെമൂവേല്‍-നെമൂവേല്‍കൂടുംബം. യാമീ൯ 
-യാമീന്‍കുടുംബം.യാഖീ൯ യാഖീന്‍കുടുംബം. 

3സേരഹ്‌-സേരഹുകുടുംബം. ശാവൂല്‍- 
ശാവൂല്‍കുടുംബം. 














14ശിമെയോര്‍ന്‍റ ഗോത്രത്തിലെ കുടുംബ 
ക്കാര്‍ അവരായിരുന്നു. അവരാകെ 22,200 പേരു 
ണ്ടായിരുന്നു. 

15ഗാദി ന്‍റെ ഗോത്രത്തിലെ കുടുംബക്കാര്‍ 
ഇവരാണ്‌: 

സെഫോന്‍- സെഫോന്‍കുടുംബം, ഹഗ്ഗി-ഹ 
ഗ്ലീകുടുംബം. ശൂനി-ശൂനികുടുംബം. 1ഒസ്നി- 
ഒസ്നികുടുംബം. ഏരിഎഏരികുടുംബം. 17അരോ 
ദ്‌-അരോദുകുടുംബം, അരേലി-അരേലി 
കുടുംബം. 

18ഗാദിന്‍െറ ഗോത്രത്തിലെ കുടുംബങ്ങളാ 
ണിവ. ഇവര്‍ ആകെ 40,500 പേരുണ്ടായിരുന്നു. 

12യഹൂദയുടെ ഗോത്രത്തില്‍പ്പെട്ട കുടും 
ബക്കാര്‍ ഇവരാണ്‌: 

ശേല ശേലകുടുംബം. ഫേരസ്‌ ഫേരസുകു 
ടുംബം. സേരഹ്‌ സേരഹു കുടുംബം. (യെഹൂദ 
യുടെ പുത്രന്മാരില്‍ രണ്ടു പേര്‍, ഏരും ഓനാനും 
കനാനില്‍വച്ചു മരിച്ചു.) 

മിഫേരസില്‍നിന്നുള്ള കുടുംബങ്ങള്‍: ഹെ 
സ്രോ൯- ഹെസ്രോന്‍കൂടുംബം ഹാമൂല്‍ ഹാമൂല്‍ 
കുടുംബം. 

മായെഹൂദയുടെ ഗോത്രത്തില്‍നിന്നുള്ള കൂടും 











ബക്കാര്‍ ഇവരായിരുന്നു. അവരുടെ ആകെ 

എണ്ണം 76500 ആയിരുന്നു. 24യിസ്റാഖാരിന്‍െറ 

ഗോത്രത്തിലെ കുടുംബക്കാര്‍: 
തോലാ-തോലാകുടുംബം. പൂവാ പൂവാ 








കുടുംബം 24യാശൂബ്‌-യാശൂബുകുടുംബം. 
ശിമ്രോന്‍- ശിമ്രോ൯ കുടുംബം. 


163 


മ്യിസ്റ്റാഖാരിന്‍്െറ ഗോത്രത്തിലെ കുടുംബ 
ങ്ങള്‍ അവരായിരുന്നു. അവര്‍ ആകെ 64,300 
പേരുണ്ടായിരുന്നു. 

2സെബൂലൂന്‍െറെ ഗോത്രത്തിലെ കുടുംബ 





ക്കാര്‍: 

സേരെദ്‌- സേരെദുകുടുംബം. ഏലോന്‍ 
ഏലോന്‍കുടുംബം യഹ്ളേല്‍-യഹ്ളേല്‍ 
കുടുംബം. 


27സെബൂലൂന്‍െറ ഗോത്രത്തില്‍പ്പെട്ട കുടും 
ബക്കാര്‍ അവരായിരുന്നു. അവര്‍ ആകെ 60,500 
പേരുണ്ടായിരുന്നു. 

മ്മനശ്ശലെയും എഫ്രയീമും യോസേഫിന്‍റെ 
രണ്ടു പുത്രന്മാരായിരുന്നു. അവര്‍ക്കോരോരു 
ത്തര്‍ക്കും ഓരോ ഗോത്രങ്ങളുണ്ടായിരുന്നു. 2മന 
ശ്ലെയുടെ ഗോത്രത്തിലെ കുടുംബക്കാര്‍: 

മാഖീര്‍-മാഖീര്‍കുടുംബം. (ഗിലെയാദിന്‍െറ 
പിതാവായിരുന്നു മാഖീര്‍.) 

ഗിലെയാദ്‌- ഗിലെയാദു കുടുംബം. 30ഗിലെ 
യാദില്‍നിന്നുള്ള കുടുംബക്കാര്‍: ഈയേസെര്‍ 
-ഞയേസെര്‍കുടുംബം .ഹേലെക്ക്‌-ഹേലെക്കു 
കുടുംബം. 31അസ്രീയേല്‍ അസ്രീയേല്‍കുടുംബം. 
ശേഖെം-ശേഖെം കുടുംബം. 32ശെമീദാ- ശെമീദാ 
കുടുംബം. ഹേഫെര്‍ ഹേഫെര്‍ കുടുംബം. 





33സെലോഫഹാദ്‌ ഹേഫെരിന്‍െറ പുത്രനാ 
യിരുന്നു. പക്ഷേ അവനു പുത്രന്മാരില്ലായിരു 
ന്നു. പുത്രിമാര്‍ മാത്രം. മഹ്ളാ, നോവാ, ഹൊ 
ഗ്ളാ, മില്‍ക്കാ, തിര്‍സാ എന്നായിരുന്നു പുത്രി 
മാരുടെ പേരുകള്‍. 

മനശ്ശെയുടെ ഗോത്രത്തില്‍പ്പെട്ട കുടുംബ 
ങ്ങള്‍ ഇതൊക്കെയാണ്‌. അവരുടെ ആകെ 
എണ്ണം 52,700. 

ട“എഫ്രയീമിന്‍റെറ ഗോത്രത്തില്‍പ്പെട്ട കുടും 
ബക്കാര്‍: 

ശൂഥേലഹ്‌-ശുഥേലഹുകുടുംബം. ബേഖെര്‍- 
ബേഖെര്‍കുടുംബം. തഹന്‍൯- തഹന്‍കുടുംബം. 

3ഏരാന്‍൯ ശൂഥേലഹിന്‍റെറ കുടുംബക്കാരന്‍. 
ഏരാനില്‍നിന്ന്‌ ഏരാന്‍കുടുംബം. 

37എഫ്രയീമിന്‍റെെറ ഗോത്രത്തിലെ കുടുംബ 
ങ്ങള്‍ അവരായിരുന്നു. അവരുടെ ആകെ എണ്ണം 
32,500 യോസേഫിന്‍റെ ഗോത്രത്തില്‍നിന്നും 
വന്നവരാണ്‌ അവരെല്ലാം. 

38ബെന്യാമീന്‍െറെ ഗോത്രത്തില്‍നിന്നുള്ള 
കുടുംബക്കാര്‍: 

ബേല-ബേലാ കുടുംബം. അസ്ബേല്‍ .അസ്‌ 
ബേല്‍കുടുംബം. അഹീരാം- അഹീരാം 
കുടുംബം. 

33ശെഫു-ശെഫുകൂടുംബം. ഹൂഫാം- ഹൂഫാം 





കുടുംബം. 44ബേലയില്‍ നിന്നുള്ള കുടുംബ 
ങ്ങള്‍: 

അര്‍ദ്ദ്‌-അര്‍ദ്ദുകുടുംബം. നാമാ൯ന്‍ നാമാന്‍൯ 
കുടുംബം. 





41ബെന്യാമീന്‍െറ ഗോത്രത്തിലെ കുടുംബ 
ങ്ങള്‍ ഇവയായിരുന്നു. അവരുടെ സംഖ്യ 45,600. 

ദാദാന്‍െറ ഗോത്രത്തിലെ കുടുംബക്കാര്‍ ഇവ 
രായിരുന്നു: 

ശൂഹാം-ശൂഹാംഗോത്രം 

അതായിരുന്നു ദാന്‍െറ ഗോത്രം. 4ശൂഹാമി 
ന്‍െറ ഗോത്രത്തില്‍ അനേകം കുടുംബങ്ങളുണ്ടാ 
യിരുന്നു. അവരുടെ സംഖ്യ 64,400. 

44ആശേരിന്‍െറെ ഗോത്രത്തിലെ കുടുംബങ്ങള്‍: 

യിമ്നാ-യിമ്നാകുടുംബം. യിശ്വി-യിശ്വി 
കുടുംബം. ബെറീയ- ബെറീയകുടുംബം. 45ബെ 
റീയയില്‍നിന്നുള്ള കുടുംബങ്ങള്‍: ഹേബെര്‍- 








സംഖ്യകള്‍ 26:25-64 


ഹേബെര്‍ കുടുംബം. മല്‍ക്കിയേല്‍- മല്‍ക്ക്‌ി യേല്‍ 
കുടുംബം. 
4(ആശേരിന്‌ സാറാ എന്നൊരു പുത്രിയുമു 
ണ്ടായിരുന്നു.) 4ആശേരിന്‍െറ ഗോത്രക്കാര്‍ 
അവരായിരുന്നു. അവരുടെ സംഖ്യ 53,400. 
48നഫ്താലിയുടെ ഗോത്രക്കാര്‍ ഇവരാകുന്നു: 
യഹ്സേല്‍-യഹ്സേല്‍കുടുംബം. ഗൂനി-ഗൂനി 
കുടുംബം. 4യേസെര്‍- യേസെര്‍കുടുംബം. 
ശില്ലേം ശില്ലേം കുടുംബം. 50നഫ്താലിയുടെ 
ഗോത്രത്തിലെ കുടുംബ ങ്ങള്‍ അവരായിരുന്നു. 
അവരുടെ ആകെ എണ്ണം 45,400 ആയിരുന്നു. 
അങ്ങനെ യിസ്രായേല്‍ജനതയുടെ ആകെ 
എണ്ണം 601,730 ആയിരുന്നു. 
യഹോവ മോശെയോടു പറഞ്ഞു, 53*ഭൂമി 
വീതംവച്ച്‌ ഇവര്‍ക്കു നല്‍കണം. ഓരോ ഗോ 
ത്രത്തിനും അവര്‍ക്കിടയിലുള്ള എല്ലാവര്‍ക്കും 
കിട്ടത്തക്കവിധം ആവശ്യത്തിനു ഭൂമി നല്‍ക 
ണം. ട്വലിയകുടുംബത്തിന്‌ കൂടുതല്‍ ഭൂമിയും 
ചെറിയ കുടുംബത്തിന്‌ കുറച്ചു ഭൂമിയും. എണ്ണ 
പ്പെട്ട എല്ലാവര്‍ക്കും തുല്യമായി ഭൂമി കിട്ടണം. 
55എന്നാല്‍ ഏതേതു സ്ഥലം ആര്‍ക്കൊക്കെ കിട്ട 
ണമെന്ന്‌ നറുക്കിട്ടറിയണം. ഓരോഗോത്രത്തി 
നും അവരവരുടെ സ്ഥലം കിട്ടണം. ആ സ്ഥലം 
അവരുടെ ഗോത്രത്തിന്‍െറപേരില്‍ അറിയപ്പെ 
ടണം. ടചെറുതും വലുതുമായ എല്ലാ കുടുംബ 
ങ്ങള്‍ക്കും ഭൂമി നല്‍കപ്പെടണം. അതു തീരുമാനി 
ഓന്‍ നിങ്ങള്‍ നറുക്കിടണം.” 
ലേവിയുടെ ഗോത്രത്തെയും അവര്‍ എണ്ണി. 
ലേവിയുടെ ഗോത്രത്തില്‍ നിന്നുള്ള കുടുംബ 
ങ്ങള്‍ ഇവരാണ്‌: 
ഗേര്‍ശോന്‍- ഗേര്‍ശോന്‍കുടുംബം. കെഹാ 
ത്ത്‌- കെഹാത്തുകുടുംബം. മെരാരി- മെരാരി 
കുടുംബം. $ഇവരും ലേവ്യരുടെ ഗോത്രത്തില്‍ 
പ്പെട്ട കുടുംബങ്ങളാണ്‌: ലിബ്നികുടുംബം. 
ഹെബ്രോന്‍കുടുംബം. മഹ്ളികുടുംബം. മൂശി 
കുടുംബം. കോരഹു കുടുംബം. 
അമ്രാം കെഹാത്ത്യ ഗോത്രത്തില്‍ നിന്നുള്ളവ 
നായിരുന്നു. 9യോഖേബേദ്‌ ആയിരുന്നു അമ്രാ 
മിന്‍റെ പത്നി. അവളും ലേവിയുടെ ഗോത്രക്കാ 
രിയാണ്‌. ഈജിപ്തിലാണവള്‍ ജനിച്ചത്‌. 
അമ്രാമും യോഖേബേദും രണ്ടു പുത്രന്മാര്‍ക്കു 
ജന്മമേകി. അഹരോനും മോശെയും. അവര്‍ക്കു 
മിര്യാം എന്നൊരു പുത്രിയുമുണ്ടായിരുന്നു. 
60നാദാബ്‌, അബീഹൂ, എലെയാസാര്‍, ഇഈഥാ 
മാര്‍ എന്നിവരുടെ പിതാവായിരുന്നു അഹ 
രോന്‍. പക്ഷേ നാദാബും അബീഹൂവും മരണ 
മടഞ്ഞു. അവര്‍ യഹോവ അനുവദിക്കാത്ത 
രീതിയില്‍ അഗ്നിയിലൂടെ അവനു വഴിപാട്‌ 
നല്‍കിയതിനാലാണ്‌ മരണമടഞ്ഞത്‌. 
ലേവിയുടെ ഗോത്രക്കാരുടെ എണ്ണം 23,000 
ആയിരുന്നു. ഒരു മാസത്തിനുമേല്‍ പ്രായമുള്ള 
മുഴുവന്‍ പുരുഷപ്രജകളെയും എണ്ണി. എന്നാ 
ലിവരെ മറ്റു യിസ്രായേലുകാരോട ചേര്‍ത്തല്ല 
എണ്ണിയത്‌. യഹോവ മറ്റുള്ളവര്‍ക്കു നല്‍കിയ 
ഭൂമിയില്‍ അവര്‍ക്കു പങ്കു കിട്ടിയില്ല. 
മോശെയും പുരോഹിതനായ എലെയാ 
സാരും അവരെ എണ്ണി. മോവാബിലെ യോര്‍ 
ദുാറന്‍താഴ്വരയിലായിരിക്കവെയാണ്‌ അവര്‍ 
ജനങ്ങളെ എണ്ണിയത്‌. യെരീഹോയുടെ മറുക 
രയില്‍ യോര്‍ദ്ദാന്‍നദീതീരത്തായിരുന്നു അത്‌. 
64വളരെ വര്‍ഷങ്ങള്‍ക്കുമുന മോശെയും പുരോ 
ഹിതനായ അഹരോനും ചേര്‍ന്ന്‌ സീനായി 
മരുഭൂമിയില്‍വച്ച്‌ യിസ്രായേല്‍ജനതയുടെ 
കണക്കെടുക്കുകയുണ്ടായി. പക്ഷേ ആ ജന 























സംഖ്യകള്‍ 26:65-28:4 


ങ്ങള്‍ മുഴുവന്‍ മരണമടഞ്ഞു. അവരില്‍ ആരും 
ജീവിച്ചിരിപ്പില്ല. ട്കാരണം, അവര്‍ മരുഭൂമി 
യില്‍ മരിക്കുമെന്ന്‌ യഹോവ അവരോടു പറ 
ഞ്ഞിരുന്നു. അവശേഷിച്ച രണ്ടുപേര്‍ യെഫു 
ന്നെയുടെ പുത്രനായ കാലേബും നൂന്‍െറ പുത്ര 
നായ യോശുവയുമായിരുന്നു. 





സെലോഫഹാദിന്‍െറ പുത്രിമാര്‍ 
ഹേഫെരിന്‍െറ പുത്രനായിരുന്നു സെ 

PSE So ഹേഫെര്‍ ഗിലെയാദിന്‍െറെ 
പുത്രന്‍. ഗിലെയാദ്‌ മാഖീരിന്‍െറ പുത്രനായി 
രുന്നു. മാഖീര്‍ മനശ്ശെയുടെ പുത്രന്‍. മനശ്മേയോ 
സേഫിന്‍െറെ പുത്രന്‍. സെലോഫഹാദിന്‌ 
അഞ്ചു പുത്രിമാരുണ്ടായിരുന്നു. മഹ്റ്റാ, നോവാ, 
ഹൊഗ്ളാ, മില്‍ക്കാ, തിര്‍സാ എന്നായിരുന്നു 
അവരുടെ പേരുകള്‍. 2ഈ അഞ്ചു സ്ത്രീകളും 
സമ്മേളനക്കൂടാരത്തില്‍ ചെന്ന്‌ മോശെയു 
ടെയും പുരോഹിതനായ എലെയാസാരിന്‍െറ 
യും നേതാക്കളുടെയും മുഴുവന്‍ യിസ്രായേലു 
കാരുടെയും മുമ്പില്‍ നിന്നു. 

അഞ്ചു പെണ്‍മക്കളും പറഞ്ഞു, 3“നമ്മള്‍ മരു 
ഭൂമിയിലൂടെ സഞ്ചരിക്കവേ ഞങ്ങളുടെ പിതാ 
വു മരിച്ചു. ഒരു സ്വാഭാവികമരണം. യഹോവ 
യ്ക്കെതിരെ തിരിഞ്ഞവനായ കോരഹിനന്‍െറെ 
സംഘത്തില്‍ ചേരാത്തവരിലൊരാളായിരുന്നു 
ഞങ്ങളുടെ പിതാവ്‌. പക്ഷേ ഞങ്ങളുടെ പിതാ 
വിന്‌ ഒരു പുത്രനില്ല. ഇതിനര്‍ത്ഥം ഞങ്ങളുടെ 
പിതാവിന്‍െറ നാമം തുടര്‍ന്നുണ്ടാകില്ലെന്നാണ്‌. 
അത്‌ അനീതിയാണ്‌. പുത്രന്മാരില്ലാത്തതുകൊ 
ണ്ട അവന്‍െറ പേര്‍ അവസാനിക്കും. അതിനാല്‍ 
ഞങ്ങളുടെ അപേക്ഷ, ഞങ്ങളുടെ പിതാവി 
നന്‍െറെ സഹോദരന്മാരോടൊപ്പം ഞങ്ങള്‍ക്കും 
സ്ഥലം തരണമെന്നാണ്‌.” 

അതിനാല്‍ മോശെ, താനെന്താണു ചെയ്യേ 
ണ്ടതെന്നു യഹോവയോടു ചോദിച്ചു. 
യഹോവ അവനോടു പറഞ്ഞു, 7*സെലോഫ 
ഹാദിന്‍െറ പുത്രിമാര്‍ പറഞ്ഞത്‌ ശരിയാണ്‌. 
അവരുടെ പിതാവിന്‍െറ സഹോദരന്മാരോ 
ടൊപ്പം അവര്‍ക്കും സ്ഥലത്തിന്‍െറ പങ്കു കൊടു 
ക്കണം. അതിനാല്‍ നീ, അവരുടെ പിതാവി 
നുള്ള സ്ഥലം അവര്‍ക്കു കൊടുക്കുക. 

8അതിനാല്‍ യിസ്രായേൽല്‍ജനതയ്ക്കിടയില്‍ 
ഈ നിയമമുണ്ടാക്കുക, “പൂത്രന്മാരില്ലാതെ 
ഒരാള്‍ മരിച്ചാല്‍ അയാള്‍ക്കുള്ളതെല്ലാം അയാ 
ളുടെ പുത്രിമാര്‍ക്കു നല്‍കിയിരിക്കണം. 9അയാ 
ള്‍ക്കു പൂത്രിമാരുമില്ലെങ്കില്‍ അയാള്‍ക്കുള്ള 
തെല്ലാം അയാളുടെ സഹോദരന്മാര്‍ക്കു നല്‍ 
കണം. 1അയാള്‍ക്കു സഹോദരന്മാരുമില്ലെങ്കില്‍ 
അയാള്‍ക്കുള്ളതെല്ലാം അയാളുടെ പിതൃസഹോ 
ദരന്മാര്‍ക്കു നല്‍കണം. 1അയാളുടെ പിതാ 
വിനും സഹോദരന്മാരില്ലെങ്കില്‍ അയാളുടെ 
സ്വത്ത്‌ അടുത്തബന്ധുവിനു കൊടുക്കണം. 
യിസ്രായേല്‍ജനതയ്ക്ക്‌ ഇതു നിയമമായിരിക്ക 
ണം. യഹോവ ഈ കല്പന മോശെയ്ക്കു നല്‍ 


BE 


കുന്നു. 














യോശുവ പുതിയ നേതാവ്‌ 

2അനന്തരം യഹോവ മോശെയോടു പറ 
ഞ്ഞു, “യോര്‍ദ്ദാന്‍നദിയുടെ കിഴക്കുള്ള മരുഭൂമി 
യിലെ മലകളിലൊന്നിലേക്കു പോകുക, 
അവിടെനിന്ന്‌ ഞാന്‍ യിസ്രായേല്‍ജനതയ്ക്കു 
നല്‍കുന്ന ഭൂമി നിനക്കു കാണാം.ഈ ഭൂമി 
നീ കണ്ടതിനുശേഷം നിന്‍െറ സഹോദരന്‍ 
അഹരോനെപ്പോലെ നീയും മരിക്കും. 14സീ൯ 





164 


മരുഭൂമിയിലെ കാദേശിനടുത്തുള്ള മെരീബാ 
വെള്ളത്തിങ്കല്‍വച്ച്‌ ജനങ്ങള്‍ കലഹിച്ചത്‌ ഓര്‍ 
മ്മിക്കുക. നീയും അഹരോനും എന്‍െറ കല്പന 
അനുസരിക്കാന്‍ വിസമ്മതിച്ചു. നീ എന്നെ 
ആദരിക്കുകയോ ഞാന്‍ വിശുദ്ധനാണെന്ന്‌ ജന 
ങ്ങളോടു പറയുകയോ ചെയ്തില്ല.” 

15 മോശെ യഹോവയോട്‌ ഇങ്ങനെ പറഞ്ഞു, 
1“യഹോവയായ ദൈവത്തിന്‌ ജനങ്ങളെന്താ 
ണു ചിന്തിക്കുന്നതെന്നറിയാം. യഹോവേ, ഈ 
ജനങ്ങള്‍ക്ക്‌ അങ്ങ്‌ ഒരു നേതാവിനെ തെരഞ്ഞെ 
ടുക്കണമെന്ന്‌ ഞാന്‍ പ്രാര്‍ത്ഥിക്കുന്നു. 17അവരെ 
ഇവിടെനിന്ന്‌ പുതിയ മരുഭൂമിയിലേക്കു നയി 
ക്ടുവാ൯ ഒരു നേതാവിനെ യഹോവ തെര 
ഞ്ഞെടുക്കണമെന്ന്‌ ഞാന്‍ പ്രാര്‍ത്ഥിക്കുന്നു. 
യഹോവയുടെ ജനത ഇടയനില്ലാത്ത ആട്ടിന്‍ 
പറ്റത്തെപ്പോലെയാകരുത്‌.” 

18അതിനാല്‍ യഹോവ മോശെയോടു പറ 
ഞ്ഞു, “നൂന്റെ പുത്രനായ യോശൂവ ആയിരി 
ക്കും പുതിയ നേതാവ്‌. അവന്‍ വളരെ ജ്ഞാനി 
യാണ്‌.* നിന്‍െറ കരം അവന്‍റെമേല്‍ വയ്ക്കുക. 
1പുരോഹിതനായ എലെയാസാരിനും ജന 
ങ്ങള്‍ക്കും മുമ്പില്‍ വന്നുനില്‍ക്കാന്‍ അവനോടു 
പറയുക. പിന്നെ അവനെ അവര്‍ക്കു മു൯ 
പാകെ ഒരു പുതിയ നേതാവാക്കുക. 

20“അവനെ നീ നേതാവാക്കുന്നുവെന്ന്‌ ജന 
ങ്ങള്‍ക്കു കാണിച്ചു കൊടുക്കുക. അപ്പോള്‍ അവ 
രെല്ലാം അവനെ അനുസരിക്കണം. 21ഒരു പ്രത്യേ 
കതീരുമാനം എടുക്കേണ്ടിവരുമ്പോള്‍ യോശുവ 
പുരോഹിതനായ എലെയാസാരിനെ സമീപി 
ക്കട്ട. എലെയാസാര്‍ യഹോവയുടെ മറുപടി 
മനസ്സിലാക്കാന്‍ ഉനരീം ഉപയോഗിക്കട്ടെ. 
അപ്പോള്‍ യോശുവയും മുഴുവന്‍ യിസ്രായേലു 
കാരും ദൈവം പറയുന്നതുപോലെ ചെയ്യട്ടെ. 
“യുദ്ധത്തിനു പോവുക” എന്നവന്‍ പറഞ്ഞാല്‍ 
അവര്‍ യുദ്ധം ചെയ്യാന്‍ പോകണം. “വീട്ടിലേ 
ക്കു പോകുക്‌ എന്നവന്‍ പറഞ്ഞാല്‍ വീട്ടിലേ 
ക്കു പോകണം.” 

22മോശെ യഹോവയെ അനുസരിച്ചു. പുരോ 
ഹിതനായ എലെയാസാരിനും യിസ്രായേല്‍ 
ജനതയ്ക്കും മുമ്പില്‍ നില്‍ക്കാന്‍ മോശെ യോശു 
വയോടു പറഞ്ഞു. 23അനന്തരം മോശെ തന്‍െറ 
കൈകള്‍ അവന്‍െറമേല്‍വച്ച്‌ അവനെ പുതി 
യനേതാവായി നിയമിച്ചു. യഹോവ അവ 
നോടു പറഞ്ഞ രീതിയിലാണ്‌ മോശെ അതു 


ചെയ്തത്‌. 

അനന്തരം യഹോവ മോശെയോടു പറ 
2 ഞ്ഞു, *യിസ്രായേല്‍ജനതയ്ക്ക്‌ ഈ 
ആജ്ഞ നല്‍കുക. നിശ്ചിതസമയത്ത്‌ എനിക്കു 
ള്ള ധാന്യബലിയും മറ്റു വഴിപാടുകളും നല്‍കു 
ന്നുണ്ടെന്ന്‌ ഉറപ്പു വരുത്താന്‍ അവരോടു പറ 
യുക. അഗ്നിയിലൂടെയുള്ള ബലികളാണവ. 
അതിന്‍െറ ഗന്ധം യഹോവയെ സന്തുഷ്ടനാ 
ക്കും. അഗ്നിയിലൂടെ യഹോവയ്ക്കു നല്‍കേ 
ണ്ട ബലികള്‍ ഇവയൊക്കെയാണ്‌. എന്നും ഒരു 
വയസ്സായ രണ്ടു കുഞ്ഞാടുകളെ അവര്‍ നല്‍ 
കണം. ആടിന്‌ യാതൊരു ന്യൂനതയുമുണ്ടായി 
രിക്കരുത്‌. 4ഒരു കുഞ്ഞാടിനെ പ്രഭാതത്തിലും 
































നിത്യബലികള്‍ 








v 


അവന്‍ ... ജ്ഞാനിയാണ്‌ “ഇതാ നൂന്‍െറ പുത്രനായ 
യോശുവ, ആത്മാവ്‌ നിറഞ്ഞവനാണവന്‍” എന്നു 
വാച്യാര്‍ത്ഥം. യോശുവ വളരെ ജ്ഞാനിയായി 
രൂന്നെന്നോ അവനില്‍ ദൈവത്തിന്‍െറ ആത്മാവു 
ണ്ടായിരുന്നെന്നോ ആവാം അര്‍ത്ഥം. 


165 


മറ്റേതിനെ സന്ധ്യയ്ക്കും വേണം നല്‍കാന്‍. 
ഇടങ്ങഴി നേര്‍ത്തമാവ്‌ കാല്‍ ഹീന്‍ ഒലീവെണ്ണ 
ചേര്‍ത്ത്‌ ധാന്യബലിയായി നല്‍കുക. (സീനാ 
യിപര്‍വ്വതത്തില്‍വച്ച്‌ അവര്‍ നിത്യവഴിപാട 
നല്‍കാന്‍ തുടങ്ങി. അഗ്നിയിലൂടെയാണ്‌ 
അവര്‍ ബലി നല്‍കിയത്‌. അതിന്‍െറ ഗന്ധം 
യഹോവയെ സന്തുഷ്ടനാക്കി.) 7അഗ്നിയിലൂ 
ടെയുള്ള വഴിപാടുകളോടൊപ്പം ജനങ്ങള്‍ 
പാനീയയാഗങ്ങളും നല്‍കണം. ഓരോ കുഞ്ഞാ 
ടിനോടുമൊപ്പം കാല്‍ഹീന്‍ വീഞ്ഞു വീതം 
നല്‍കണം. പാനീയയാഗം വിശുദ്ധസ്ഥലത്ത്‌ 
യാഗപീഠത്തില്‍ ഒഴിക്കുക. യഹോവയ്ക്കുള്ള 
ഒരു സമ്മാനമാണിത്‌. രണ്ടാമത്തെ കുഞ്ഞാ 
ടിനെ സന്ധ്യയ്ക്കു ബലിയര്‍പ്പിക്കുക. പ്രഭാത 
ത്തിലെ വഴിപാടു പോലെ തന്നെ. അതോടൊ 
പ്പമുള്ള പാനീയയാഗവും നല്‍കുക. അഗ്നിയി 
ലൂടെയുള്ള ഒരു വഴിപാടാണിത്‌. അതിന്‍െറ 
ഗന്ധം യഹോവയെ പ്രീതിപ്പെടുത്തും.” 











ശബ്ബത്ത്‌ ബലികള്‍ 

“ശബ്ബത്ത്ദിവസം നിങ്ങള്‍ ഒരു വയസ്സായ 
രണ്ട്‌ കുഞ്ഞാടുകളെ ബലിയര്‍പ്പിക്കണം. അവ 
യ്ക്ക്‌ യാതൊരു ന്യൂനതയും ഉണ്ടായിരിക്കരുത്‌. 
ഒലീവെണ്ണ ചേര്‍ത്ത രണ്ടിടങ്ങഴി നേര്‍ത്ത 
മാവും പാനീയയാഗവും നിങ്ങള്‍ അര്‍പ്പി 
ക്കണം. 14വിശ്രമദിനത്തിലെ വിശുദ്ധവഴിപാടാ 
ണിത്‌. ഇതു പതിവുള്ള നിത്ൃവഴിപാടിനും 


പാനീയയാഗങ്ങള്‍ക്കും പുറമേയാണ്‌.” 








പ്രതിമാസ സമ്മേളനങ്ങള്‍ 

1“ഓരോ മാസത്തിന്‍െറയും ആദ്യദിവസം 
യഹോവയ്ക്കു ഒരു വിശേഷപ്പെട്ട ഹോമയാഗം 
നല്‍കണം. രണ്ടു കാളകള്‍, ഒരു ആണാട്‌, ഒരു 
വയസ്സു പ്രായമുള്ള ഏഴു കുഞ്ഞാടുകള്‍ എന്നി 
വയായിരിക്കണം അത്‌. അവയ്ക്ക്‌ യാതൊരു 
ന്യൂനതയും ഉണ്ടായിരിക്കരുത്‌. 1ഓരോ കാള 
യോടുമൊച്പം മൂന്നിടങ്ങഴി നേര്‍ത്തമാവ്‌ ഒലീ 
വെ ചേര്‍ത്ത്‌ ധാന്യബലിയായി നല്‍കണം. 
ആണാടിനോടൊച്പം രണ്ടിടങ്ങഴി മാവ്‌ ലീ 
വെ ചേര്‍ത്ത്‌ ധാന്യബലിയും നല്‍കണം. 
13ഓരോ കുഞ്ഞാടിനോടുമൊച്പം eho ad 
ചേര്‍ത്ത ഇടങ്ങഴി നേര്‍ത്തമാവും ധാന്യബല 
യായി നല്‍കണം. അഗ്നിയിലൂടെയുള്ള ഒരു 
വഴിപാടായിരിക്കണം അത്‌. അതിന്‍െറ ഗന്ധം 
യഹോവയെ പ്രീതിപ്പെടുത്തും. 4കാളയോടൊ 
പ്പം അരഹീന്‍ വീഞ്ഞ്‌, ആണാടിനോടൊപ്പം 
മൂന്നിലൊന്നു ഹീന്‍ വീഞ്ഞ്‌, കുഞ്ഞാടിനോ 
ടൊപ്പം കാല്‍ ഹീന്‍ വീഞ്ഞ്‌ എന്നിങ്ങനെ 
പാനീയയാഗവും sf ely വര്‍ഷത്തിലെ 
എല്ലാമാസവും അര്‍പ്പിക്കേണ്ട ഹോമയാഗമാ 
ണത്‌. നിത്യേനയുള്ള ഹോമയാഗങ്ങള്‍ക്കും 
പാനീയയാഗങ്ങള്‍ക്കും പുറമേ ഒരു ആണ്‍്കോ 
ലാടിനെയും നിങ്ങള്‍ യഹോവയ്ക്കു നല്‍ക 
ണം. അതൊരു പാപബലിയായിരിക്കും. 




















പെസഹ 
16*“ആദ്യമാസത്തിന്‍െറെ പതിനാലാം ദിവസ 


സംഖ്യകള്‍ 28:5-29:2 


ളനം നടത്തണം. ആ ദിവസം നിങ്ങള്‍ ഒരു 
ജോലിയും ചെയ്യരുത്‌. 19നിങ്ങള്‍ യഹോവയ്ക്കു 
ഹോമയാഗം അര്‍പ്പിക്കണം. രണ്ടു കാളകള്‍, 
ഒരു ആണാട്‌, ഒരു വയസ്സുള്ള ഏഴു കുഞ്ഞാ 
ടുകള്‍ എന്നിവയെ വേണം ഹോമയാഗമര്‍പ്പി 
ക്കാന്‍. അവയ്ക്കൊന്നും യാതൊരു ന്യൂനതയും 
ഉണ്ടാകാന്‍ പാടില്ല. 2%2ഓരോ കാളയോടു 
മൊപ്പം മൂന്നിടങ്ങഴി നേര്‍ത്ത ധാന്യം ഒലീ 
വെണ്ണ ചേര്‍ത്തും ആണാടിനോടൊപ്പം രണ്ടിട 
ങ്ങഴി നേര്‍ത്ത മാവ്‌ ഒലീവെണ്ണ ചേര്‍ത്തും 
ഓരോ കുഞ്ഞാടിനോടുമൊപ്പം രണ്ടിടങ്ങഴി 
നേര്‍ത്ത മാവ്‌ ഒലീവെണ്ണ ചേര്‍ത്തും ധാന്യ 
ബലിയായി നല്‍കണം. 22ഒരു ആണ്‍ കോലാടി 
നെയും നിങ്ങള്‍ ബലിയര്‍പ്പിക്കണം. ആ ബലി 
നിങ്ങളുടെ പ്രായശ്ചിത്തത്തിനുള്ള പാപബലി 
യായിരിക്കും. 2നിത്യേന നിങ്ങള്‍ നടത്തുന്ന 
പ്രഭാതബലിയ്ക്കു പുറമേയാണ്‌ ഇതു ചെയ്യേ 
ണ്ടത്‌. 

24“അതേപോലെ, ഏഴു ദിവസവും യഹോവ 
യ്ക്കു അഗ്നിയിലൂടെയുള്ള വഴിപാടുകളും 
പാനീയയാഗങ്ങളും അര്‍പ്പിക്കണം. ഈ വഴിപാ 
ടുകളുടെ ഗന്ധം യഹോവയെ സന്തുഷ്ടനാ 
ക്കും .ഈ വഴിപാടുകള്‍ ജനങ്ങള്‍ക്ക്‌ ആഹാര 
മാകണം. നിങ്ങള്‍ നിത്യേന അഗ്നിയിലൂടെ 
നല്‍കുന്ന വഴിപാടുകള്‍ക്കു പുറമേയാണ്‌ ഈ 
ഹോമയാഗം നല്‍കേണ്ടത്‌. 

25*അനന്തരം ഈ ഒഴിവുദിവസങ്ങളുടെ 
ഏഴാം പക്കം, നിങ്ങള്‍ മറ്റൊരു വിശൂദ്ധസമ്മേ 
ളനം കൂടി ചേരണം. ആ ദിവസം ആരും മറ്റൊരു 
ജോലിയും ചെയുവാന്‍ പാടില്ല. 























വാരോത്സവം (പെന്തക്കോസ്ത്‌) 

26“ആദ്യഫലങ്ങളുടെ ഉത്സവനാളുകളില്‍ 
(വാരോത്സവം) യഹോവയ്ക്കു പുതിയ വിള 
കള്‍കൊണ്ട്‌ ധാന്യബലി നല്‍കണം. അപ്പോഴും 
നിങ്ങള്‍ ഒരു വിശുദ്ധസമ്മേളനം വിളിച്ചു കൂട്ട 
ണം. അന്നു നിങ്ങള്‍ ഒരു ജോലിയും ചെയ്യു 
വാന്‍ പാടില്ല. 7നിങ്ങള്‍ ഒരു ഹോമയാഗം 
അര്‍പ്പിക്കണം. അഗ്നിയിലൂടെയുള്ള ഒരു വഴി 
പാടായിരിക്കണം അത്‌. അതിന്‍െറ ഗന്ധം 
യഹോവയെ പ്രസാദിപ്പിക്കും. രണ്ടു കാളകള്‍, 
ഒരു ആണാട്‌ ഒരു വയസ്സുള്ള ഏഴു കുഞ്ഞാടു 
കള്‍ എന്നിവയെ നിങ്ങളര്‍പ്പിക്കണം. അവയ്ക്ക്‌ 
ഒരു ന്യൂനതയും ഉണ്ടായിരിക്കാനും പാടില്ല. 
രാരോ കാളയോടുമൊപ്പം മൂന്നിടങ്ങഴി നേര്‍ 
ത്തമാവ്‌ ഒലീവെണ്ണ ചേര്‍ത്തും ആണാടിനോ 
ടൊപ്പം രണ്ടിടങ്ങഴി നേര്‍ത്തമാവ്‌ ഒലീവെണ്ണ 
ചേര്‍ത്തും ഓരോ കുഞ്ഞാടിനോടുമൊപ്പം ഇട 
ങ്ങഴി നേര്‍ത്തമാവ്‌ ഒലീവെണ്ണ ചേര്‍ത്തും ധാന്യ 
ബലിയായും നല്‍കണം. 3%ൂടാതെ ഒരു ആണ്‍ 
കോലാടിനെ നിങ്ങളെ ശുദ്ധീകരിക്കുന്നതിനും 
ബലിയര്‍പ്പിക്കണം. 31നിത്യേനയുള്ള ഹോമയാ 
ഗങ്ങള്‍ക്കും അതിനോടൊപ്പം നല്‍കുന്ന ധാന്യ 
ബലിക്കും പുറമേയാണിത്‌. ഈ മൃഗങ്ങള്‍ക്കോ 
അവയോടൊപ്പം സമര്‍പ്പിക്കുന്ന പാനീയയാഗ 
ങ്ങള്‍ക്കോയാതൊരു ന്യൂനതയുമില്ലാതിരിക്കാന്‍ 




















മായിരിക്കും യഹോവയുടെ പെസഹ. 17ആ 
മാസത്തിന്‍െറ പതിനഞ്ചാം ദിവസം പുളിപ്പി 
ല്ലാത്ത അപ്പത്തിന്‍റെ ഉത്സവം ആരംഭിക്കും. ഈ 
ഉത്സവദിനങ്ങള്‍ ഏഴു നാള്‍ നീണ്ടുനില്‍ക്കും. 
പുളിപ്പു ചേര്‍ക്കാതെ ഉണ്ടാക്കിയ അപ്പം മാത്രമേ 
നിങ്ങള്‍ ഭക്ഷിക്കാവൂ. 1ഈ ഉത്സവദിവസങ്ങ 
ളുടെ ആദ്യദിവസം നിങ്ങള്‍ ഒരു വിശുദ്ധസമ്മേ 


പ്രത്യേകം ശ്രദ്ധിക്കണം. 
കാഹളങ്ങളുടെ ഉത്സവം 

2 “ഏഴാം മാസത്തിന്‍െറ ഒന്നാം തീയതി 

ഒരു വിശുദ്ധസമ്മേളനം നടത്തിയിരിക്ക 

ണം. അന്ന്‌ നിങ്ങള്‍ ഒരു ജോലിയും ചെയ്യാന്‍ 

പാടില്ല. കാഹളം മുഴക്കേണ്ട ദിവസമാണന്ന്‌. 

ഹോമയാഗങ്ങള്‍ നിങ്ങള്‍ അര്‍പ്പിക്കണം. അതി 


സംഖ്യകള്‍ 29:3-35 


ന്‍െറ ഗന്ധം യഹോവയെ പ്രസാദിപ്പിക്കും. 
ഒരു കാള, ഒരു ആണാട്‌, ഒരു വയസ്സായ ഏഴുകു 
ഞ്ഞാടുകള്‍ എന്നിവയെ നിങ്ങള്‍ ബലിയര്‍പ്പി 
ക്കണം. അവ യാതൊരു ന്യൂനതയും ഉള്ളവയാ 
യിരിക്കരുത്‌. 3കാളയോടൊപ്പും എണ്ണ ചേര്‍ത്ത 
മൂന്നിടങ്ങഴി നേര്‍ത്തമാവും ആണാടിനോടൊ 
പ്പം രണ്ടിടങ്ങഴി എണ്ണചേര്‍ത്ത നേര്‍ത്തമാവും 
“ഓരോ കുഞ്ഞാടിനോടുമൊപ്പം ഇടങ്ങഴി എ 

ചേര്‍ത്ത നേര്‍ത്ത മാവും അര്‍പ്പിക്കണം. 5ന 





166 


ക്കരുത്‌. 18കാളകളോടും ആണാടുകളോടും 
കുഞ്ഞാടുകളോടുമൊപ്പം ശരിയായ അളവില്‍ 
ധാന്യബലികളും പാനീയയാഗങ്ങളും അര്‍പ്പി 
ക്കണം. 1ഒരു ആണ്‍കോലാടിനെ പാപബലി 
യായും നിങ്ങള്‍ അര്‍പ്പിക്കണം. നിത്യബലിക്കും 
അതിന്‍െറ ധാന്യബലിക്കും പാനീയയാഗങ്ങ 
ള്‍ക്കും പുറമേയാണിവ. 

20“തിരുനാളിന്‍െറ മൂന്നാം ദിവസം പതി 
നൊന്നു കാളകള്‍, രണ്ടു ആണാടുകള്‍. ഒരു 








ങ്ങളെ ശുദ്ധീകരിക്കുന്നതിനുള്ള പാപബലി 
യായി ഒരു ആണ്‍കോലാടിനെയും അര്‍പ്പിക്ക 
ണം. അമാവാസിബലിക്കും അതിനോടൊ 
മുള്ള ധാന്യബലിക്കും പുറമേയാണിത്‌. നിത്യേ 
നയുള്ള ബലിക്കും അതിന്‍െറ ധാന്യബലിക്കും 
പാനീയയാഗങ്ങള്‍ക്കും പുറമേയാണവ. ചട്ടങ്ങ 
ഒനുൂസരിച്ചു വേണം അവ നടത്താന്‍. അഗ്നി 
യിലൂടെയുള്ള ആ വഴിപാടിന്‍െറ ഗന്ധം 
യഹോവയെ സന്തുഷ്ടനാക്കും. 


പ്രായശ്ചിത്തദിനം 

?“ഏഴാം മാസത്തിന്‍െറ പത്താം ദിവസം ഒരു 
വിശുദ്ധസമ്മേളനം ചേരണം. അന്ന്‌ നിങ്ങള്‍ 
ഒന്നും ഭക്ഷിക്കരുത്‌. ഒരു ജോലിയും ചെയ്യുകയു 
മരുത്‌. 8നിങ്ങളര്‍പ്പിക്കുന്ന ഹോമയാഗങ്ങളുടെ 
ഗന്ധം യഹോവയെ പ്രീതിപ്പെടുത്തും. ഒരു 
കാള, ഒരു ആണാട്‌, ഒരു വയസ്സായ ഏഴു 
കുഞ്ഞാടുകള്‍ എന്നിവയെ ബലിയര്‍പ്പിക്കണം. 
അവയ്ക്ക്‌ യാതൊരു ന്യൂനതയുമുണ്ടായിരിക്ക 
രുത്‌. മൂന്നിടങ്ങഴി നേര്‍ത്തമാവ്‌ ഒലീവെ 
ചേര്‍ത്ത്‌ കാളയോടൊപ്പവും രണ്ടിടങ്ങഴി നേര്‍ 
ത്തമാവ്‌ ഒലീറെ ചേര്‍ത്ത്‌ ആണാടിനോടൊ 
പ്പവും 10ഇടങ്ങഴി വീതം ഓരോ കുഞ്ഞാടിനോ 
ടൊപ്പവും ബലിയര്‍പ്പിക്കണം. രു ആണാ 
ടിനെ പാപബലിയായും അര്‍പ്പിക്കണം. പ്രായ 
ശ്ചിത്തദിനത്തിലെ പാപബലിയ്ക്കു പുറമേ 
യാണിത്‌. നിത്യബലിക്കും അതിനോടൊപ്പമുള്ള 
ധാന്ൃബലിയ്ക്കും പാനീയയാഗങ്ങള്‍ക്കും 
പുറമേയാണിത്‌. 

















കൂടാരത്തിരുന്നാള്‍ 

12“ഏഴാം മാസത്തിന്‍റെ പതിനഞ്ചാം ദിവ 
സം ഒരു വിശുദ്ധസമ്മേളനം ചേരണം. കൂടാര 
ത്തിരുന്നാളാണത്‌. ആ ദിവസം നിങ്ങള്‍ ഒരു 
ജോലിയും ചെയ്യരുത്‌. ഏഴു ദിവസത്തേക്കു 
നിങ്ങള്‍ യഹോവയ്ക്കുവേണ്ടി ഉത്സവം 
ആഘോഷിക്കണം. 13നിങ്ങള്‍ ഹോമയാഗങ്ങള്‍ 
അര്‍പ്പിക്കണം. അഗ്നിയിലൂടെയുള്ള ആ വഴി 
പാടുകളുടെ ഗന്ധം യഹോവയെ സന്തുഷ്ടനാ 
ക്കും. പതിമൂന്നു കാളകള്‍, രണ്ടു ആണാടുകള്‍, 
പതിനാലു കുഞ്ഞാടുകള്‍ എന്നിവയെ ബലി 
യര്‍പ്പിക്കണം. അവയ്ക്കാകട്ടെ യാതൊരു ന്യൂന 
തയും ഉണ്ടാകാന്‍ പാടില്ല. 14ഓരോ കാളയോടു 
മൊപ്പം എണ്ണചേര്‍ത്ത മൂന്നിടങ്ങഴി നേര്‍ത്ത 
മാവും ഓരോ ആണാടിനോടുമൊപ്പം രണ്ടിടങ്ങ 
ഴിയും 14രോ കുഞ്ഞാടിനോടുമൊല്പം ഇട 
ങ്ങഴി വീതവും മാവ്‌ എണ്ണ ചേര്‍ത്ത്‌ സമര്‍പ്പി 
ക്കണം. 1ഒരു ആണാടിനെയും നിങ്ങള്‍ പാപ 
ബലിയായി സമര്‍പ്പിക്കണം. നിത്ൃയബലിയും 
അതിനോടൊപ്പമുള്ള ധാന്യബലിയ്ക്കും പാനീ 
യയാഗങ്ങള്‍ക്കും പുറമേയാണിത്‌. 

17“ഉത്സവത്തിന്‍െറ രണ്ടാം ദിവസം പന്ത്രണ്ടു 
കാളകളെയും രണ്ടു ആണാടുകളെയും ഒരു വയ 
സായ പതിനാലു കുഞ്ഞാടുകളെയും സമര്‍ 
പ്പിക്കണം. അവയ്ക്ക്‌ ഒരു ന്യൂനതയുമുണ്ടായിരി 





വയസ്സായ പതിനാല്‍ കുഞ്ഞാടുകള്‍ എന്നി 
വയെ ബലിയര്‍പ്പിക്കണം. അവയ്ക്ക്‌ യാതൊരു 
ന്യൂനതയും ഉണ്ടാകാന്‍ പാടില്ല. 22കാളകളോടും 
ആണാടുകളോടും കുഞ്ഞാടുകളോടുമൊപ്പം 
ശരിയായ അളവില്‍ ധാന്യ-പാനീയയാഗ 
ങ്ങളും അര്‍പ്പിക്കണം. 22ഒരു കോലാടിനെ പാപ 
ബലിയായും നല്‍കണം. നിത്യബലിക്കും അതി 
ന്‍െറ ധാന്യബലിക്കും പാനീയയാഗങ്ങള്‍ക്കും 
പുറമേയാണിവ. 

23“നാലാം ദിവസം പത്തു കാളകളെയും രണ്ടു 
ആണാടുകളെയും ഒരു വയസ്സായ പതിനാലു 
കുഞ്ഞാടുകളെയും നിങ്ങള്‍ ബലിയര്‍പ്പിക്കണം. 
അവയ്ക്ക്‌ യാതൊരു ന്യൂനതയുമുണ്ടായിരിക്ക 
രുത്‌. 4കൃത്യമായ അളവില്‍ ധാന്യ-പാഠനീയാഗ 
ങ്ങളും കാളകള്‍, ആണാടുകള്‍, കുഞ്ഞാടുകള്‍ 
എന്നിവയോടൊപ്പം അര്‍പ്പിക്കണം. 25ഒരു ആണ്‍ 
കോലാടിനെയും നിങ്ങള്‍ പാപബലിയായി 
നല്‍കണം. നിതൃബലിക്കും അതിന്‍െറ ധാന്യ 
ബലി പാനീയയാഗം എന്നിവയ്ക്കും പുറമേ 
യാണിത്‌. 

26“അഞ്ചാം ദിവസം ഒന്‍പതു കാളകളെയും 
രണ്ടു ആണാടുകളെയും ഒരു വയസ്സായ പതി 
നാല്‍ കുഞ്ഞാടുകളെയും ബലിയര്‍പ്പിക്കണം. 
അവയ്ക്ക്‌ യാതൊരു ന്യൂനതയും ഉണ്ടാകാന്‍ 
പാടില്ല. 27ശരിയായ അളവിലുള്ള ധാനൃ- 
പാനീയയാഗങ്ങളും കാളകള്‍, ആണാടുകള്‍, 
കുഞ്ഞാടുകള്‍ എന്നിവയോടൊത്തു നല്‍കണം. 
234ഒരു ആണ്‍കോലാടിനെ പാപബലിയായും 
നിങ്ങള്‍ അര്‍പ്പിക്കണം. നിത്യബലിക്കും അതി 
ന്‍െറ ധാന്യബലി, പാനീയയാഗം എന്നിവ 
യ്ക്കും പുറമേയാണിവ നല്‍കപ്പെടേണ്ടത്‌. 

29“ആറാം ദിവസം എട്ടു കാളകള്‍, രണ്ട്‌ 
ആണാടുകള്‍, ഒരു വയസ്സായ പതിന്നാലു 
കുഞ്ഞാടുകള്‍ എന്നിവയെ അര്‍പ്പിക്കണം. 
അവയ്ക്ക്‌ യാതൊരു ന്യൂനതയും ഉണ്ടാകാന്‍ 
പാടില്ല. 34ശരിയായ അളവിലുള്ള ധാന്യബ 
ലിയും പാനീയയാഗവും കാള, ആണാട്‌, 
കുഞ്ഞാട്‌ എന്നിവയോടൊപ്പം നല്‍കിയിരി 
ക്കണം. 31ഒരു ആണ്‍കോലാടിനെ പാപബലി 
യായും നിങ്ങള്‍ നല്‍കണം. നിത്യബലിക്കും 
അതോടൊപ്പമുള്ള ധാന്യബലിക്കും പാനീയയാ 
ഗങ്ങള്‍ക്കും പുറമേയാണിവ. 

32“ഏഴാം ദിവസം ഏഴു കാളകള്‍, രണ്ട ആണാ 
ടുകള്‍, ഒരു വയസ്സായ പതിനാലു കുഞ്ഞാടു 
കള്‍ എന്നിവയെ ബലിയര്‍പ്പിക്കണം. അവ 
യ്ക്ക്‌ യാതൊരു ന്യൂനതയും ഉണ്ടായിരിക്കരുത്‌. 
ശരിയായ അളവില്‍ ധാന്യബലികളും പാനീ 
യയാഗങ്ങളും കാളകള്‍, ആണാടുകള്‍, കുഞ്ഞാ 
ടുകള്‍ എന്നിവയോടൊപ്പം അര്‍പ്പിക്കണം. 
34ഒരു ആണ്‍ കോലാടിനെ പാപബലിയായും 
അര്‍പ്പിക്കണം. നിത്ൃബലിക്കും അതോടൊപ്പ 
മുള്ള ധാന്യബലിക്കും പാനീയയാഗങ്ങള്‍ക്കും 
പുറമേയാണിവ. 

35*എട്ടാം ദിവസം അതിവിശുദ്ധമായൊരു 
സമ്മേളനം ചേരണം. അന്ന്‌ നിങ്ങള്‍ ഒരു ജോലി 




















167 


യും ചെയ്യരുത്‌. 3നിങ്ങള്‍ ഒരു ഹോമയാഗം 


സംഖ്യകള്‍ 29:36-31:9 


റിഞ്ഞ അവളുടെ ഭര്‍ത്താവ്‌ അവളെ അതിനനു 





അര്‍പ്പിക്കണം. അഗ്നിയിലൂടെയുള്ള ഈ വഴി 
പാടുകളുടെ ഗന്ധം യഹോവയെ സന്തുഷ്ടനാ 
ക്കും. ഒരു കാള, ഒരു ആണാട്‌, ഒരു വയസ്സായ 
ഏഴു കുഞ്ഞാടുകള്‍ എന്നിവയേയും നിങ്ങള്‍ 
ബലിയര്‍പ്പിക്കണം. അവയ്ക്ക്‌ യാതൊരു ന്യൂന 
തയും ഉണ്ടായിരിക്കരുത്‌. 37കാള, ആണാട്‌, 
കുഞ്ഞാടുകള്‍ എന്നിവയോടൊപ്പം ശരിയായ 
അളവില്‍ ധാന്യബലികളും പാനീയയാഗങ്ങ 
ളും അര്‍പ്പിക്കണം. 38ഒരു ആണ്‍കോലാടിനെ 
പാപബലിയായും നിങ്ങള്‍ അര്‍പ്പിക്കണം. 
നിത്യബലിക്കും അതോടൊപ്പമുള്ള ധാന്യബലി 


യ്ക്കും പാനീയയാഗങ്ങള്‍ക്കും പുറമേയാ 
ണിവ. 
39“വിശേഷാഘോഷദിനങ്ങളില്‍ നിങ്ങള്‍ 


ഹോമയാഗങ്ങള്‍, ധാന്യബലികള്‍, പാനീയയാ 
ഗങ്ങള്‍, സമാധാനബലികള്‍ എന്നിവയര്‍പ്പി 
ക്കണം. നിങ്ങള്‍ അവ യഹോവയ്ക്കു അര്‍പ്പി 
ക്കണം. യഹോവയ്ക്കു നിങ്ങള്‍ സമര്‍പ്പിക്കാനു 
ദ്ദേശിക്കുന്ന വിശുദ്ധസമ്മാനങ്ങള്‍ക്കും നിങ്ങ 
ളുടെ ഏതെങ്കിലും നേര്‍ച്ചയുടെ വഴിപാടിനും 
പുറമേ ആയിരിക്കണം ഇവ.” 

40യഹോവ തന്നോടു കല്ലിച്ച എല്ലാക്കാര്യങ്ങ 
ളും മോശെ യിസ്രായേല്‍ജനതയോടു പറഞ്ഞു. 





വാഗ്ദാനങ്ങള്‍ 

എല്ലാ യിസ്രായേല്‍ഗോത്രത്തലവന്മാരു 

3 മായും മോശെ സംസാരിച്ചു. യഹോവ 

യുടെ കല്പനകളെക്കുറിച്ച്‌ മോശെ അവരോടു 
പറഞ്ഞു. 

2*“ഒരുവന്‍ ദൈവത്തിന്‌ ഒരു പ്രത്യേകവാഗ്‌ 
ദാനം നല്‍കണമെന്നാഗ്രഹിച്ചാല്‍, അഥവാ 
വിശിഷ്ടമായതെന്തോ ദൈവത്തിനു നല്‍കാ 
മെന്നാഗ്രഹിച്ചാല്‍, അവനെ അതിനനുവദി 
ക്കുക. പക്ഷേ അയാള്‍ തന്‍െറ വാഗ്ദാനം 
അങ്ങനെ തന്നെ പാലിക്കണം! 

“തന്‍റ പിതാവിനോടു കൂടെ താമസി 
ക്കുന്ന ഒരു യുവതി യഹോവയ്ക്കു എന്തെങ്കി 
ലും നല്‍കാമെന്നു വാഗ്ദാനം ചെയ്തുവെന്നു 
വരാം. “അതേപ്പറ്റി അറിഞ്ഞ അവളുടെ പിതാവ്‌ 








വദിച്ചാല്‍ അവള്‍ അതു നിറവേറ്റണം. വാഗ്‌ 
ദാനം ചെയ്തതെല്ലാം അവള്‍ നല്‍കിയിരി 
ക്കണം. 1എന്നാല്‍ അവളുടെ വാഗ്ദാനത്തെ 
അറിഞ്ഞ ഭര്‍ത്താവ്‌ അതു നിരസിച്ചാല്‍ 
അവള്‍ അതു നിറവേറ്റണ്ടതില്ല. അവള്‍ എന്താ 
ണു വാഗ്ദാനം ചെയ്തതെന്നോ അവളുടെ 
ഭര്‍ത്താവ്‌ അത്‌ ലംഘിച്ചുവെന്നോ ഉള്ളതു 
പ്രശ്നമല്ല. അവളുടെ ഭര്‍ത്താവ്‌ വാഗ്ദാനം 
ലംഘിച്ചാല്‍ യഹോവ അവളോടു ക്ഷമിക്കും. 
13ഒരു വിവാഹിതയായ സ്ത്രീ യഹോവയ്ക്കു 
ചില സാധനങ്ങള്‍ നല്‍കാമെന്നു വാഗ്ദാനം 
ചെയ്യുകയോ ഒന്നും ഇല്ലാതെ എന്തെങ്കിലും 
ചെയ്യാമെന്നു* വാഗ്ദാനം ചെയ്യുകയോ ദൈവ 
ത്തിനെന്തെങ്കിലും വിശുദ്ധവാഗ്ദാനങ്ങള്‍ 
ചെയ്യുകയോ ചെയ്തെന്നു വരാം. ഭര്‍ത്താവിന്‌ 
ആ വാഗ്ദാനങ്ങള്‍ തടയുകയോ അതു നിറവേ 
റ്റാ൯ അനുവദിക്കുകയോ ചെയ്യാം. തന്‍െറ 
ഭാര്യയെ വാഗ്ദാനം നിറവേറ്റാന്‍ അയാള്‍ 
എങ്ങനെ അനുവദിക്കും? അയാള്‍ അതേപ്പറ്റി 
അറിഞ്ഞ്‌ അവ തടയുന്നില്ലെങ്കില്‍ ആ സ്തീ 
തന്‍െറ വാഗ്ദാനം അങ്ങനെതന്നെ പാലി 
ക്കണം. പക്ഷേ അയാള്‍ അതേപ്പറ്റി അറിയു 
കയും കുറച്ചു സമയത്തിനുശേഷം അതു തടയു 
കയുമാണു ചെയ്യുന്നതെങ്കില്‍ അവളുടെ വാഗ്‌ 
ദാനലംഘനത്തിന്‌ അയാളായിരിക്കും ഉത്തര 
വാദി.” 
1യഹോവ മോശെയ്ക്കു നല്‍കിയ കല്പന 
കള്‍ അവയൊക്കെയാണ്‌. ഒരാളെയും അയാ 
ളുടെ ഭാര്യയെയും അപ്പനെയും മകളെയും 
പിതാവിനോടൊത്തു വസിക്കുന്ന യുവതിയെ 
ലു 
പ്പറ്റിയുമുള്ള കല്പനകള്‍ അവയാണ്‌. 

















മിദ്യാന്യരോട്‌ യിസ്രായേല്‍ യുദ്ധം ചെയ്യുന്നു 
യഹോവ മോശെയോടു സംസാരിച്ചു. 

3 അവന്‍ പറഞ്ഞു, 2“യിസ്രായേല്‍ജനത 
യെക്കൊണ്ട്‌ ഞാന്‍ മിദ്യാന്യരോടു പകരം വീട്ടി 
ക്കും. അതിനുശേഷം മോശെ, നീ മരിക്കും.” 
അതിനാല്‍ മോശെ ജനങ്ങളോടു സംസാ 
രിച്ചു. അവന്‍ പറഞ്ഞു, “നിങ്ങളില്‍ ചിലരെ 








അവളെ അനുവദിച്ചാല്‍ അവള്‍ വാഗ്ദാനം 
നിറവേറ്റണം. $എന്നാല്‍ അവളുടെ പിതാവ്‌ 
അതിന്‌ അനുവദിക്കാത്തപക്ഷം അവള്‍ വാഗ്‌ 
ദാനങ്ങളില്‍നിന്നും മുക്തയാണ്‌. അവള്‍ക്കു 
തന്‍െറ വാഗ്ദാനം നിറവേറ്റാനാവില്ല. അവ 
ളുടെ പിതാവ്‌ അവളെ തടഞ്ഞു. അതിനാല്‍ 
യഹോവ അവളോട ക്ഷമിക്കും. 

“യഹോവയ്ക്കു എന്തെങ്കിലും നല്‍കാമെന്ന്‌ 
ഒരു സ്ത്രീ വാഗ്ദാനം ചെയ്തതിനുശേഷം 
അവള്‍ വിവാഹിതയായെന്നു വരാം. "അതേ 
പ്പറ്റി അറിഞ്ഞ അവളുടെ ഭര്‍ത്താവ്‌ എതിര്‍പ്പൊ 
ന്നും പ്രകടിപ്പിച്ചില്ലെങ്കില്‍ അവള്‍ ആ വാഗ്‌ 
ദാനം നിറവേറ്റണം. &എന്നാല്‍ തന്‍െറ വാഗ്‌ 
ദാനം പാലിക്കുന്നതില്‍നിന്ന്‌ ഭര്‍ത്താവ്‌ അവളെ 
തടഞ്ഞാല്‍ അവള്‍ ആ വാഗ്ദാനം നല്‍കേണ്ട 
തില്ല. അവളുടെ ഭര്‍ത്താവ്‌ വാഗ്ദാനം ലംഘി 
ച്ചു. അവളുടെ വാക്കു പാലിക്കാന്‍ അയാള്‍ 
അവളെ അനുവദിച്ചില്ല. അതിനാല്‍ യഹോവ 
അവളോടു പൊറുക്കും. 

“ഒരു വിധവയോ വിവാഹമോചിതയായ 
ഒരുവളോ ഒരു വാഗ്ദാനം നടത്തിയെന്നുവരാം. 



































പട്ടാളക്കാരായി തെരഞ്ഞെടുക്കുക. മിദ്യാന്യ 
രോടുള്ള തന്‍െറ പ്രതികാരം തീര്‍ക്കാന്‍ 
യഹോവ ഇവരെ ഉപയോഗിക്കും. 4യിന്ധരായേ 
ലിലെ ഓരോ ഗോത്രത്തില്‍നിന്നും ആയിരം 
പേരെ വീതം തെരഞ്ഞെടുക്കുക. ട്യിസ്രായേല്‍ 
ഗോത്രങ്ങളില്‍നിന്നും ആകെ പന്തീരായിരം 
ഭടന്മാരുണ്ടാകും.” 

ആ പന്തീരായിരം പേരെ മോശെ യുദ്ധത്തി 
നയച്ചു. പുരോഹിതനായ എലെയാസാരി 
നെയും അവരോടൊപ്പം അയച്ചു. എലെയാ 
സാര്‍ വിശുദ്ധവസ്തുക്കളും കൊമ്പുകളും 
കാഹളങ്ങളും എടുത്തിരുന്നു. [യഹോവയുടെ 
കല്പനപോലെ യിസ്ധരായേല്‍ജനത മിദ്യാന്യ 
രോടു യുദ്ധം ചെയ്തു. മിദ്യാന്യരായ എല്ലാ 
പുരുഷന്മാരെയും അവര്‍ വധിച്ചു. 8ഏവി 
രേക്കേം, സൂര്‍, ഹൂര്‍, രേബ എന്നീ അഞ്ചു 
മിദ്യാന്യരാജാക്കന്മാരും fe ee 
ടും. ബെയോരിനന്‍െറ പുത്രനായ ബിലെയാമ്‌ 
നെയും അവര്‍ വാളുകൊണ്ട്‌ വധിച്ചു. 

യിസ്രായേലുകാര്‍ മിദ്യാന്യസ്ത്രീകളെയും 
കുട്ടികളെയും തടവുകാരാക്കി. അവരുടെ ആടു 








അവളങ്ങനെ നേര്‍ന്നാല്‍ തീര്‍ച്ചയായും അവ 
തു പാലിക്കണം. വിവാഹിതയായ ഒരു 
സ്ത്രീ വാഗ്ദാനം ചെയ്തെന്നു വരാം. 1അത 


ഒന്നും ചെയ്യാമെന്ന്‌ ഒന്നും കഴിക്കാതെയുള്ള 
തരത്തിലുള്ള ചില ശാരീരികപീഡകള്‍ അനുഭ 
വിക്കാം എന്നര്‍ത്ഥം. 


സംഖ്യകള്‍ 31:10-48 


കളെയും പശുക്കളെയും കൂടാതെ അവരുടെ 
സാധനങ്ങളും യിസ്രായേലുകാര്‍ കൈക്കു 
ലാക്കി. 14അനന്തരം അവര്‍ മിദ്യാന്യരുടെ മുഴു 
വന്‍ പട്ടണങ്ങളും ഗ്രാമങ്ങളും തീവെച്ചു നശി 
പ്പിച്ചു. 1എല്ലാ ജനങ്ങളെയും മൃഗങ്ങളെയും 
അവര്‍ പിടിച്ച്‌ 2മോശെയുടെയും പുരോഹിത 
നായ എലെയാസാരിന്‍െറയും മറ്റുള്ളവരുടെ 
യും അടുത്തു കൊണ്ടുവന്നു. യുദ്ധത്തില്‍ 
തങ്ങള്‍ പിടിച്ചെടുത്ത എല്ലാ സാധനങ്ങളും 
അവര്‍ യിസ്രായേല്‍പാളയത്തിലേക്കു കൊണ്ടു 
വന്നു. മോവാബിലെ യോര്‍ദ്ദാന്‍താഴ്വരയി 
ലാണ്‌ യിസ്രായേല്‍ജനത താവളമടിച്ചത്‌. 
യെരീഹോയുടെ മറുകരയില്‍ യോര്‍ദ്ദാ൯നദി 
യുടെ കിഴക്കേ കരയിലായിരുന്നു അത്‌. 13അ 
പ്പോള്‍ മോശെയും പുരോഹിതനായ എലെയാ 
സാരും മറ്റു ജനനേതാക്കളും ഭടന്മാരെ കാണാന്‍ 
ഇറങ്ങിച്ചെന്നു. 

4സൈനികനേതാക്കന്മാരോട്‌ മോശെയ്ക്കു 
കടുത്ത ദേഷ്യമുണ്ടായിരുന്നു. യുദ്ധത്തില്‍നി 
ന്നും മടങ്ങിവന്ന സഹസ്ധാധിപന്മാര്‍ക്കും ശതാ 
ധിപന്മാര്‍ക്കും നേരെയാണ്‌ മോശെ കോപി 
ച്ചത്‌. 13മോശെ അവരോടു പറഞ്ഞു, “നിങ്ങളെ 
ന്തിനാണു സ്ത്രീകളെ ജീവിക്കാനനുവദിച്ചത്‌? 





168 


25അനന്തരം യഹോവ മോശെയോടു പറ 
ഞ്ഞു, 2“നീയും പുരോഹിതനായ എലെയാ 
സാരും എല്ലാ നേതാക്കന്മാരും ചേര്‍ന്ന്‌ എല്ലാ 
തടവുകാരെയും എല്ലാ മൃഗങ്ങളെയും യുദ്ധ 
ത്തില്‍ ഭടന്മാരെടുത്ത എല്ലാ സാധനങ്ങളും 
എണ്ണണം. 27അനന്തരം അവ യുദ്ധത്തിനു 
പോയ പട്ടാളക്കാര്‍ക്കിടയിലും യിന്ധരായേലി 
ലെ മറ്റു ജനങ്ങള്‍ക്കിടയിലും വീതിക്കുക. 28യു 
ദ്ധത്തിനു പോയ പട്ടാളക്കാരില്‍നിന്ന്‌ ആ 
സാധനങ്ങളുടെ ഒരു ഭാഗം എടുക്കുക. അത്‌ 
യഹോവയ്ക്കുള്ളതാണ്‌. ഓരോ അഞ്ഞൂറു 
സാധനങ്ങളിലും ഒന്നു വീതം യഹോവയ്ക്കു 
ള്ളതാണ്‌. മനുഷ്യരും പശുക്കളും കഴുതകളും 
ആടുകളും അതിലുള്‍പ്പെടും. ഭടന്മാര്‍ യുദ്ധ 
ത്തില്‍ പിടിച്ചെടുത്തവയുടെ പകുതി സാധന 
ങ്ങള്‍ അവരില്‍നിന്നും എടുക്കുക. എന്നിട്ട്‌ ആ 
സാധനങ്ങള്‍ പുരോഹിതനായ എലെയാ 
സാരിനെ ഏല്ലിക്കുക. ആ ഭാഗം യഹോവയ്ക്കു 
ള്ളതാണ്‌. 30അനന്തരം ജനങ്ങളുടെ പകുതിയില്‍ 
നിന്ന്‌, എല്ലാ അമ്പതില്‍നിന്നും ഒന്നു വീതം 
എടുക്കുക. മനുഷ്യരും പശുക്കളും കഴുതകളും 
ആടുകളും മറ്റേതെങ്കിലും മൃഗമായാലും അതി 
ലുള്‍പ്പെടും. ആ വീതം ലേവ്യർക്കു നല്‍കുക. 














1ഈ സ്ത്രീകള്‍ യിസ്രായേലിലെ പുരുഷന്മാ 
ര്‍ക്ക്‌ വിനയായിത്തീരും. ജനങ്ങള്‍ യഹോവ 
യില്‍ നിന്നകലും. ബിലെയാമിന്‍െറ കാല 
ത്തേതുപോലെയാകും സംഗതികള്‍. പെയോ 
രിലേതു പോലെയൊക്കെ സംഭവിക്കും. യഹോ 
വയുടെ ജനതയ്ക്ക്‌ മഹാരോഗം ബാധിക്കും. 
ഇപ്പോള്‍ മിദ്യാന്‍കാരായ എല്ലാ ആണ്‍കുട്ടിക 
ളെയും വധിക്കുക. ഒരു പുരുഷനോടൊത്തു 
കഴിഞ്ഞ എല്ലാ മിദ്യാ൯ന്‍കാരികളെയും വധി 
ക്കുക. ആരോടെങ്കിലും ലൈംഗികബന്ധത്തി 
ലേര്‍പ്പെട്ടിട്ടുള്ള എല്ലാ മിദ്യാന്‍സ്ത്രീകളെയും 
വധിക്കുക. 14ആരുമായും ലൈംഗികബന്ധത്തി 
ലേര്‍പ്പെട്ടിട്ടില്ലാത്ത എല്ലാ പെണ്‍കുട്ടികളെയും 
വെറുതെ വിടുക. കൂടാതെ നിങ്ങളില്‍ മറ്റുള്ള 
വരെ കൊന്ന എല്ലാവരും ഏഴു ദിവസത്തേക്കു 
പാളയത്തിനു പുറത്തു പാര്‍ക്കുക. ഒരു മൃതദേഹ 
ത്തില്‍ സ്പര്‍ശിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളു 
വെങ്കിലും നിങ്ങള്‍ പാളയത്തിനു പുറത്തു 
പാര്‍ക്കണം. മൂന്നാം ദിവസം നിങ്ങളും നിങ്ങ 
ളുടെ തടവുകാരും സ്വയം ശുദ്ധീകരിക്കണം. 
ഏഴാം ദിവസവും നിങ്ങള്‍ അതുതന്നെ ചെയ്യ 
ണം. 2നിങ്ങള്‍ നിങ്ങളുടെ വസ്ത്രങ്ങള്‍ മുഴു 
വന്‍ കഴുകണം. തോല്‍, കമ്പിളി, തടി എന്നിവ 
കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളായാലും അതെ 
ല്ലാം കഴുകണം. നിങ്ങള്‍ ശുദ്ധീകരിക്കപ്പെ 
ടണം.” 

2അനന്തരം പുരോഹിതനായ എലെയാ 
സാര്‍ ഭടന്മാരോടു സംസാരിച്ചു. അവന്‍ പറ 
ഞ്ഞു, “യഹോവ മോശെയ്ക്കു നല്‍കിയ ചട്ട 
ങ്ങള്‍ അവയെല്ലാമാണ്‌. യുദ്ധത്തില്‍നിന്നും മട 
ങ്ങിവരുന്ന ഭടന്മാരെപ്പറ്റിയുള്ള ചടുങ്ങളാണവ. 
2223എന്നാല്‍ അഗ്നിയിലിടാവുന്നവയുടെ 
നിയമങ്ങള്‍ വ്യത്യസ്തങ്ങളാണ്‌. സ്വര്‍ണ്ണം, 
വെള്ളി, ഓട, ഇരുമ്പ്‌, നാകം, ഈയം എന്നിവ 
യൊക്കെ അഗ്നിയിലിടണം. അനന്തരം അവ 
വെളളത്തില്‍ കഴുകി ശുദ്ധി വരുത്തണം. 
അഗ്നിയിലിടാന്‍ വയ്യാത്തവയൊക്കെ വെള്ള 
ത്തില്‍ കഴുകണം. 4ഏഴാം ദിവസം, നിങ്ങളുടെ 
വസ്ത്രങ്ങളെല്ലാം വെള്ളത്തില്‍ കഴുകണം. 
അപ്പോള്‍ നിങ്ങള്‍ ശുദ്ധീകരിക്കപ്പെടും. അതി 
നുശേഷം നിങ്ങള്‍ക്കു പാളയത്തിലേക്കു വരാം.” 





























കാരണം, യഹോവയുടെ വിശുദ്ധകൂടാരം 
സൂക്ഷിക്കുന്നത്‌ അവരാണ്‌.” 
31അതിനാല്‍ മോശെയും എലെയാസാരും 


യഹോവയുടെ കല്പനയനുസരിച്ചു. പട്ടാള 
ക്കാര്‍ ആറു ലക്ഷത്തി എഴുപത്തയ്യായിരം 
ചെമ്മരിയാടുകളെയും 3എഴുപത്തീരായിരം 
പശുക്കളെയും 34അറുപത്തോരായിരം കഴുതക 
ളേയും 35ആരുമായും ലൈംഗികബന്ധത്തിലേര്‍ 
പ്പെട്ടിട്ടിപ്പാത്ത മുപ്പത്തീരായിരം സ്ത്രീകളെയും 
കൊണ്ടുവന്നു. 3യോുദ്ധത്തിനുപോയ പട്ടാളക്കാ 
ര്‍ക്ക്‌ മൂന്നു ലക്ഷത്തി മുപ്പത്തേഴായിരത്തി 
അഞ്ഞൂറു ചെമ്മരിയാടുകളെ ലഭിച്ചു. 3അറു 
ന്നൂറ്റിയെഴുപത്തിയഞ്ചു ചെമ്മരിയാടുകളെ 
അവര്‍ യഹോവയ്ക്കു നല്‍കി. 38പട്ടാളക്കാര്‍ക്ക്‌ 
മുപ്പത്താറായിരം പശുക്കളെ കിട്ടി. എഴുപത്തി 
രണ്ടു പശുക്കളെ അവര്‍ യഹോവയ്ക്കു നല്‍കി. 
പട്ടാളക്കാര്‍ക്ക്‌ മുപ്പതിനായിരത്തി അഞ്ഞൂറു 
കഴുതകളെ കിട്ടി. അറുപത്തൊന്നു കഴുതകളെ 
അവര്‍ യഹോവയ്ക്കു നല്‍കി. 40പട്ടാളക്കാര്‍ക്ക്‌ 
പതിനാറായിരം സ്ത്രീകളെ കിട്ടി. മുപ്പത്തി 
രണ്ടു സ്ത്രീകളെ അവര്‍ യഹോവയ്ക്കു കൊടു 
ത്തു. 4ിമോശെ ആ സമ്മാനങ്ങളെല്ലാം യഹോവ 
യ്ക്കു കൊടുക്കാന്‍ പുരോഹിതനായ എലെയാ 
സാരിനെ ഏല്ലിച്ചു. 

അനന്തരം മോശെ ജനങ്ങളുടെ പകൂതി 
എണ്ണി. യുദ്ധത്തിനു പോയ ഭടന്മാരില്‍നിന്നും 
മോശെ എടുത്തതില്‍നിന്നും അവര്‍ക്കുള്ള വീത 
മായിരുന്നു അത്‌. 4ജനങ്ങള്‍ക്ക്‌ മൂന്നു ലക്ഷത്തി 
മുപ്പത്തേഴായിരത്തി അഞ്ഞൂറു ചെമ്മരിയാടുക 
ളെയും 4ീമുപ്പത്താറായിരം പശുക്കളെയും മുപ്പ 
തിനായിരത്തി അഞ്ഞൂറു കഴുതകളെയും 
പതിനാറായിരം സ്ത്രീകളെയും ലഭിച്ചു. 
ഓരോ അമ്പതില്‍നിന്നും ഒന്നു വീതം മോശെ 
യഹോവയ്ക്കായി എടുത്തു. മൃഗങ്ങളും മനു 
വ്രും അതില്‍പ്പെടും. അവന്‍ അവ ലേവ്യർക്കു 
കൊടുത്തു. കാരണം യഹോവയുടെ വിശുദ്ധ 
കൂടാരത്തിന്‍െറ സൂക്ഷിപ്പുകാരണവര്‍. യഹോ 
വയുടെ കല്ലപനപോലെയാണ്‌ മോശെ ഇങ്ങനെ 
യെല്ലാം ചെയ്തത്‌. 

48അനന്തരം സേനാനായകന്മാര്‍ (സഹസ്ധരാ 
ധിപന്മാരും ശതാധിപന്മാരും) മോശെയുടെ 





169 


അടുത്തേക്കു വന്നു. #അവര്‍ മോശെയോടു പറ 
ഞ്ഞു, “അങ്ങയുടെ ഭൂത്യന്മാരായ ഞങ്ങള്‍ ഭട 
ന്മാരെ എണ്ണി. ഒരാളെപ്പോലും ഞങ്ങള്‍ ഒഴിവാ 
ക്കിയിട്ടില്ല. $അതിനാല്‍ ഞങ്ങള്‍ ഓരോരുത്ത 
രില്‍നിന്നും യഹോവയ്ക്കുള്ള സമ്മാനങ്ങള്‍ 
കൊണ്ടുവരുന്നു. സ്വര്‍ണ്ണംകൊണ്ടുള്ള തോള്‍പ്പ 
ടുകള്‍, വളകള്‍, മോതിരങ്ങള്‍, വളയങ്ങള്‍, 
മണിപ്പതക്കങ്ങള്‍ എന്നിവയാണു ഞങ്ങള്‍ 
കൊണ്ടുവരുന്നത്‌. ഈ സമ്മാനങ്ങള്‍ ഞങ്ങളെ 
ശുദ്ധീകരിക്കുന്നതിനുള്ളതാണ്‌.” 

ടഅതിനാല്‍ മോശെ സ്വര്‍ണ്ണംകൊണ്ടുള്ള ആ 
സാധനങ്ങളെല്ലാം എടുത്തു പുരോഹിതനായ 
എലെയാസാരിനെ ഏലിച്ചു. $:ശതാധിപന്മാ 
രും സഹനസ്ധ്രാധിപന്മാരും യഹോവയ്ക്കായി 
ഏല്പിച്ച സ്വര്‍ണ്ണത്തിന്‌ നാനൂറ്റിയിരുപതു 
പൌണ്ട്‌ തൂക്കമുണ്ടായിരുന്നു. ട്യുദ്ധത്തില്‍ 
നേടിയ ബാക്കി സാധനങ്ങള്‍ അവര്‍ സൂക്ഷി 
ച്ചു. ഴ്മോശെയും പുരോഹിതനായ എലെയാ 








സംഖ്യകള്‍ 31:49-32:24 


യഹോവ ഈ വാഗ്ദാനം ചെയ്തു. 11'ഇനജി 
പ്തില്‍നിന്നു വന്നവരും ഇരുപതോ അതിലധി 
കമോ വയസ്സുള്ളവരും ആയ ഒരാളും ആ ദേശം 
കാണുകയില്ല. അബ്രാഹാമിനോടും യിസ്ഹാ 
ക്കിനോടും യാക്കോബിനോടും ഞാനൊരു 
വാഗ്ദാനം ചെയ്തു. ഈ ഭൂമി ഇവര്‍ക്കു നല്‍കാ 
മെന്നായിരുന്നു എന്‍െറ വാഗ്ദാനം. പക്ഷേ 
അവര്‍ എന്നെ ശരിക്കു പിന്തുടര്‍ന്നില്ല. അതി 
നാല്‍ അവര്‍ക്ക്‌ ഈ ദേശം ലഭിക്കില്ല. 2കെ 
നിന്ധ്യനായ യെഫുന്നെയുടെ പുത്രനായ 
കാലേബും നൂറ പുത്രനായ യോശുവയും 
മാത്രമേ ഇതില്‍ പ്രവേശിക്കയുള്ളൂ. കാരണം 
അവര്‍ സത്യമായും എന്നെ അനുസരിച്ചു! 
13“യിസ്രായേല്‍ജനതയോട്‌ യഹോവയ്ക്കു 
കടുത്ത കോപമുണ്ടായി. അതിനാല്‍ യഹോവ 
അവരെ നാല്പതു സംവത്സരം മരുഭൂമിയില്‍ താമ 
സിപ്പിചു. യഹോവയ്ക്കെതിരെ പാപം 
ചെയ്തവരെല്ലാം മരിക്കുംവരെ അവന്‍ അവരെ 











സാരും സഹനസ്ധ്രാധിപന്മാരില്‍നിന്നും ശതാധി 
പന്മാരില്‍നിന്നും കിട്ടിയ സ്വര്‍ണ്ണമെടുത്തു. 
അനന്തരം അവര്‍ ആ സ്വര്‍ണ്ണം സമ്മേളനക്കൂ 
ടാരത്തില്‍വച്ചു. ആ സമ്മാനം യിസ്രായേലു 
കാരുടെ സ്മാരകമായി യഹോവയുടെ മുമ്പി 
ലിരുന്നു. 


യോര്‍ദ്ദാന്‍നദിക്കു കിഴക്കുള്ള 
ഗോത്രങ്ങള്‍ 
37 രൂബേന്‍െറയും ഗാദിന്‍െറയും ഗോത്ര 
ക്കാര്‍ക്ക്‌ അനേകം പശുക്കളുണ്ടായിരുന്നു. 
യസേരിനും ഗിലെയാദിനും ഇടയ്ക്കുള്ള 
സ്ഥലം അവര്‍ കണ്ടു. തങ്ങളുടെ പശുക്കള്‍ക്കു 
പറ്റിയ സ്ഥലമാണതെന്ന്‌ അവര്‍ മനസ്സിലാക്കി. 
അതിനാല്‍ രൂബേന്‍െറയും ഗാദിന്‍െറയും 
ഗോത്രത്തില്‍പ്പെട്ടവര്‍ മോശെയെ സമീപിച്ചു. 
അവര്‍, മോശെയോടും പുരോഹിതനായ 
എലെയാസാരിനോടും ജനനേതാക്കന്മാരോടും 
സംസാരിച്ചു. അവര്‍ പറഞ്ഞു, “നിങ്ങളുടെ 
ഭൂത്യന്മാരായ ഞങ്ങള്‍ക്ക്‌ അനേകമനേകം പശു 
ക്കളുണ്ട്‌. ഞങ്ങള്‍ പടപൊരുതിയ സ്ഥലം പശു 
ക്കള്‍ക്ക്‌ നല്ലതാണ്‌. അതാരോത്ത്‌, ദീബോന്‍, 
യസേര്‍, നിമ്രാ, ഹെശ്ബോന്‍, എലെയാലേ, 
സെബാം, നെബോ, ബെയോന്‍ എന്നീ സ്ഥല 
ങ്ങള്‍ അതിലുള്‍പ്പെടും. “അങ്ങയ്ക്കു കരുണയു 
ണ്ടെങ്കില്‍ ഈ സ്ഥലം ഞങ്ങള്‍ക്കു തന്നാലും. 
ഞങ്ങളെ യോര്‍ദ്ദാ൯നദിയുടെ മറുകരയിലേ 
ക്കെടുക്കരുതേ.” 
രൂബേന്‍െറയും ഗാദിന്‍െറയും ഗോത്രക്കാ 
രോട മോശെ പറഞ്ഞു, “നിങ്ങളിവിടെ താമസി 
ക്കവെ നിങ്ങളുടെ സഹോദരന്‍ യുദ്ധത്തിനു 
പോകുന്നതു നിങ്ങള്‍ അനുവദിക്കുമോ? "നി 
ങ്ങളെന്താണ്‌ യിസ്രായേല്‍ജനതയെ നിരുത്സാ 
ഹപ്പെടുത്താന്‍ ശ്രമിക്കുന്നത്‌? യഹോവ അവ 
രക്കു നല്‍കിയ ദേശത്തേക്ക്‌ യോര്‍ദ്ദാന്‍നദി 
കടന്നുപോകുന്നതിന്‌ നിങ്ങള്‍ അവരെ നിരു 
ത്സാഹപ്പെെടുത്തുകയാണ്‌! 8നിങ്ങളുടെ പിതാക്ക 
ന്മാര്‍ ഇതേ സംഗതി എന്നോടു ചെയ്തു. 














കാദേശ്ബര്‍ന്നേയില്‍വച്ച്‌ ദേശ പരിശോധന 
യ്ക്ക്‌ ഞാന്‍ ചാരന്മാരെ അയച്ചു. 9അവര്‍ 
എസ്‌ക്കോല്‍താഴ്വരവരെ പോയി. അവര്‍ 


ദേശം കണ്ടു. അവര്‍ യിസ്രായേലുകാരെ നിരു 
താാഹപ്പെടുത്തി. യഹോവ അവര്‍ക്കു നല്‍ 
കിയ ദേശത്തേക്കു പോകാന്‍ അവര്‍ യിനസ്ധ്രാ 
യേലുകാര്‍ക്ക്‌ താല്പര്യമില്ലാതാക്കി. 14യഹോ 
വയ്ക്കു അവരോടു വളരെ കോപം തോന്നി. 





മരുഭൂമിയില്‍ പാര്‍പ്പിച്ചു. ഇപ്പോള്‍ നിങ്ങള്‍ 
നിങ്ങളുടെ പിതാക്കന്മാര്‍ ചെയ്ത അതേ കാര്യ 
ങ്ങള്‍ തന്നെ ചെയ്യുന്നു. പാപികളേ, തന്‍െറ 
ജനതയോട്‌ യഹോവയ്ക്കു കൂടുതല്‍ രോഷമു 
ണ്ടാക്കാനാണോ നിങ്ങള്‍ ശ്രമിക്കുന്നത്‌? 15യ 
ഹോവയെ അനുസരിക്കാതിരുന്നാല്‍ അവന്‍ 
യിസ്രായേല്‍ജനതയെ കൂടുതല്‍കാലം മരുഭൂമി 
യില്‍ പാര്‍പ്പിക്കും. അപ്പോള്‍ ഈ ജനങ്ങളെയെ 
ല്ലാം നിങ്ങള്‍ നശിപ്പിക്കും!” 

16തഎന്നാല്‍ രൂബേന്‍െറയും ഗാദിന്‍െറയും 
ഗോത്രക്കാര്‍ മോശെയെ സമീപിച്ചു. അവര്‍ 
പറഞ്ഞു, “ഞങ്ങള്‍ ഞങ്ങളുടെ കുട്ടികള്‍ക്കു 
നഗരങ്ങള്‍ പണിയുകയും മൃഗങ്ങള്‍ക്കിവിടെ 
തൊഴുത്തുകള്‍ പണിയുകയും ചെയ്യും. 17അ 
പ്പോള്‍ ഞങ്ങളുടെ കുട്ടികള്‍ ഇവിടുത്തെ ജന 
ങ്ങളില്‍ നിന്നും സുരക്ഷിതരായിരിക്കും. പക്ഷേ 
ഞങ്ങള്‍ സന്തോഷത്തോടെ വന്ന്‌ മറ്റ്‌ യിസ്രാ 
യേലുകാരെ സഹായിക്കും. അവരെ ഞങ്ങള്‍ 
അവരുടെ ദേശത്തേക്കു കൊണ്ടുവരും. 1&യിന്ധ്രാ 
യേല്‍ ജനങ്ങളിലോരോരുത്തര്‍ക്കും ഭൂമിയില്‍ 
അവരുടെ പങ്കു കിട്ടുംവരെ ഞങ്ങള്‍ ഭവനങ്ങ 
ളിലേക്കു മടങ്ങി വരില്ല. 9യോര്‍ദ്ദാന്‍നദിയുടെ 
പടിഞ്ഞാറുള്ള ഒരു തുണ്ടുഭൂമിപോലും ഞങ്ങള്‍ 
എടുക്കുകയുമില്ല. ഇല്ല! ഞങ്ങളുടെ വീതം യോര്‍ 
ദാ൯നദിയുടെ കിഴക്കേ കരയിലാണ്‌!” 

20അതിനാല്‍ മോശെ അവരോടു പറഞ്ഞു, 
“നിങ്ങള്‍ ഇങ്ങനെയെല്ലാം ചെയ്താല്‍ ഈ ഭൂമി 
നിങ്ങളുടേതായിത്തീരും. പക്ഷേ നിങ്ങളുടെ 
ഭടന്മാര്‍ യഹോവയുടെ സവിധത്തില്‍ യുദ്ധ 
ത്തിനു പോകേണ്ടിവരും. 21നിങ്ങളുടെ ഭടന്മാര്‍ 
യോര്‍ദ്ദാന്‍നദി മുറിച്ചുകടന്ന്‌ ശത്രുക്കളെ രാജ്യ 
ത്തുനിന്നും ഓടിക്കണം. 22നമ്മളെല്ലാം യഹോവ 
യുടെ സഹായത്തോടെ ഭൂമി എടുത്തതിനു 
ശേഷം നിങ്ങള്‍ക്കു വീട്ടിലേക്കു മടങ്ങാം. 
അപ്പോള്‍ നിങ്ങള്‍ കുറ്റക്കാരാണെന്ന്‌ യഹോവ 
യും യിസ്രായേൽല്‍ജനതയും കരുതുകയില്ല. 
അപ്പോള്‍ ഭൂമി സ്വന്തമാക്കാന്‍ യഹോവ നി 
ങ്ങളെ അനുവദിക്കുകയും ചെയ്യും. 2 ഇങ്ങനെ 
യൊക്കെയല്ല നിങ്ങള്‍ ചെയ്യുന്നതെങ്കില്‍ 
നിങ്ങള്‍ യഹോവയ്ക്കെതിരെ പാപം ചെയ്യുക 
യായിരിക്കും. നിങ്ങളുടെ പാപത്തിനു തീര്‍ച്ച 
യായും ശിക്ഷിക്കപ്പെടുമെന്നും അറിയുക. 
24നിങ്ങളുടെ കുട്ടികള്‍ക്ക്‌ നഗരങ്ങളും മൃഗങ്ങ 
ള്‍ക്കു തൊഴുത്തുകളും പണിയുക. പക്ഷേ 
അപ്പോള്‍ നിങ്ങള്‍ വാഗ്ദാനം ചെയ്തതു 
പ്രവര്‍ത്തിക്കണം.” 








സംഖ്യകള്‍ 32:25-33:19 


അപ്പോള്‍ ഗാദിന്‍െറയും രൂബേന്‍െറയും 
ഗോത്രക്കാര്‍ മോശെയോടു പറഞ്ഞു, “ഞങ്ങള്‍ 
അങ്ങയുടെ ഭൂത്യന്മാരാണ്‌. അങ്ങ്‌ ഞങ്ങളുടെ 
യജമാനനും. അതിനാല്‍ അങ്ങയുടെ കല്പന 
ഞങ്ങള്‍ അനുസരിക്കാം. ഞങ്ങളുടെ ഭാര്യ 
മാരും കുട്ടികളും മൃഗങ്ങളും ഗിലെയാദുനഗരങ്ങ 
ളില്‍ വസിക്കും. 2? പക്ഷേ അങ്ങയുടെ ഭൃത്യ 
രായ ഞങ്ങള്‍ യോര്‍ദ്ദാ൯നദ്‌ കടക്കും. ഞങ്ങ 
ളുടെ യജമാനന്‍െറ കല്ലനയനുസരിച്ച്‌ ഞങ്ങള്‍ 
യഹോവയുടെ മുമ്പാകെ യുദ്ധത്തിനു 
പോകാം.” 

28അവരുടെ ആ വാഗ്ദാനം മോശെയും 
പുരോഹിതനായ എലെയാസാരും നൂന്‍െറെ 
പുത്രനായ യോശുവയും യിസ്രായേലിലെ 
ഗോത്രത്തലവന്മാരും കേട്ടു. 9മോശെ അവ 
രോടു പറഞ്ഞൂ, “ഗാദിന്‍െറയും രൂബേന്‍െറയും 
ഗോത്രക്കാര്‍ യോര്‍ദ്ദാ൯നദി കടക്കും. അവര്‍ 
യഹോവയുടെ സവിധത്തില്‍ യുദ്ധത്തിനു 
പോകും. ഭൂമി പിടിച്ചടക്കാന്‍ അവര്‍ നിങ്ങളെ 
സഹായിക്കും. അവരുടെ ഭാഗമായി നിങ്ങള്‍ 
ഗിലെയാദ്‌ അവര്‍ക്കു നല്‍കുകയും വേണം. 
30ആയുധധാരികളായി അവര്‍ നിങ്ങളോടൊ 

ം കടക്കുന്നില്ലായെങ്കില്‍ കനാ൯ദേശത്തില്‍ 
നിങ്ങള്‍ക്കിടയില്‍ അവര്‍ക്ക്‌ അവകാശങ്ങള്‍ 
ഉണ്ടായിരിക്കണം.” 

31ഗാദിലെയും രൂബേനിലെയും ജനങ്ങള്‍ മറു 
പടി പറഞ്ഞു, “യഹോവയുടെ കല്പനപോലെ 
പ്രവര്‍ത്തിക്കാമെന്നു ഞങ്ങള്‍ സത്യം ചെയ്യു 
ന്നു. ദഞങ്ങള്‍ യോര്‍ദ്ദാ൯നദി മുറിച്ചുകടന്ന്‌ 
കനാ൯ദേശത്തു യഹോവയുടെ സവിധത്തില്‍ 
എത്താം. ഞങ്ങളുടെ, വീതത്തിലുള്ള ഭൂമി യോര്‍ 
ദ്ന്‍നദിയുടെ കിഴക്കേക്കരയിലാണ്‌.” 

അതിനാല്‍ മോശെ ആ ദേശം ഗാദിലെ 
ജനങ്ങള്‍ക്കും രൂബേനിലെ ജനങ്ങള്‍ക്കും യോ 
സേഫിന്‍െറെ പുത്രനായിരുന്ന മനശ്ശെയുടെ 
പകൂതി ഗോത്രക്കാര്‍ക്കും കൊടുത്തു. അമോര്യ 
നായ സീഹോന്‍െറയും ബാശാന്‍ രാജാവായ 





170 


ചെന്ന്‌ കെനാത്തും അതിനടുത്തുള്ള ചെറുഗ്രാമ 
ങ്ങളും കീഴടക്കി. ആ സ്ഥലത്തിന്‌ അവര്‍ 
തന്‍െറ തന്നെ പേരിട്ടു. 


ഈജിപ്തില്‍നിന്നുള്ള 
യിസ്രായേലിന്‍റെ യാത്ര 
മോശെയും അഹരോനും യിസന്ധായേല്‍ജ 

3 നതയെ ഈജിപ്തില്‍നിന്നും സംഘങ്ങ 
ളായി കൊണ്ടുവന്നു. അവര്‍ സഞ്ചരിച്ച സ്ഥല 
ങ്ങള്‍ ഇവയൊക്കെയാണ്‌. മതങ്ങള്‍ സഞ്ചരിച്ച 
സ്ഥലങ്ങളെപ്പറ്റി മോശെ എഴുതിയിട്ടുണ്ട്‌. 
യഹോവയുടെ കല്ലനപ്രകാരമായിരുന്നു 
മോശെ അക്കാര്യങ്ങള്‍ രേഖപ്പെടുത്തിയത്‌. പുറ 
പ്പാടിനുശേഷം അവര്‍ സഞ്ചരിച്ച സ്ഥലങ്ങള്‍ 
ഇവയൊക്കെയാണ്‌: 

ഒന്നാം മാസത്തിന്‍െറ പതിനഞ്ചാം ദിവസം 
അവര്‍ രമെസേസില്‍നിന്നും പുറപ്പെട്ടു. പെസ 
ഹയ്ക്കുശേഷമുള്ള ആ പ്രഭാതത്തില്‍ യിസ്ധ്രാ 
യേല്‍ജനത തങ്ങളുടെ കൈകളുയര്‍ത്തി വിജ 
യാഹ്ളാദത്തോടെ ഈജിപ്തില്‍നിന്നും പൂറ 
ത്തേക്കു വന്നു. മുഴുവന്‍ ഈജിപ്തുകാരും 
അവരെ കണ്ടു. യഹോവ വധിച്ചവരെ കുഴിച്ചി 
ടുകയായിരുന്നു ഈജിപ്തുകാര്‍. അവര്‍ തങ്ങ 
ളുടെ ആദ്യജാതരെയെല്ലാം കുഴിച്ചിടുകയായി 
രുന്നു. യഹോവ ഈജിപ്തുകാരുടെ ദേവന്മാ 
ര്‍ക്കെതിരെ തന്‍െറ ന്യായവിധി നടത്തി. 

ട്യിസ്രായേല്‍ജനത രമെസേസില്‍നിന്നും 
സൂക്കോത്തിലേക്കു പോയി. സുക്കോത്തില്‍ 
നിന്നവര്‍ ഏഥാമിലേക്കാണ്‌ പോയത്‌. അവിടെ 
യവര്‍ മരുഭൂമിയുടെ വക്കില്‍ പാളയമടിച്ചു. 
"അവര്‍ ഏഥാമില്‍നിന്ന്‌ പീഹഹിരോത്തിലേ 
ക്കു പോയി. ബാല്‍സെഫോനിനടുത്തായിരു 
ന്നു അത്‌. അവര്‍ മിഗ്ദോലിനടുത്ത്‌ പാളയമ 
ടിച്ചു. 

ജനങ്ങള്‍ പീഹഹരോത്തില്‍നിന്ന്‌ കടലി 
ന്‍െറ നടുക്കുകൂടെ നടന്നു. അവര്‍ മരുഭൂമിയി 
ലേക്കു പോയി. ഏഥാംമരുഭൂമിയിലൂടെ അവര്‍ 











ഓഗിനന്‍െറയും രാജ്യങ്ങള്‍ അതിലുള്‍പ്പെടും. ആ 
പ്രദേശത്തിനു ചുറ്റിലുമുള്ള നഗരങ്ങളും ആ 
ദേശത്തില്‍ ഉള്‍പ്പെടും. 

ദ4്ഗാദിലെ ജനങ്ങള്‍ ദീബോന്‍, അതാരോത്ത്‌, 
അരോയേര്‍, 35അത്രോത്ത്‌-ശോഫാന്‍, യാസെര്‍, 
യൊഗ്ബഹാ, 3ബത്ത്‌-നിമ്രാ, ബേത്ത്‌-ഹാ 
രാ൯ എന്നീ നഗരങ്ങള്‍ പണിതു. ശക്തമായ 
ഭിത്തികള്‍ കൊണ്ടാണവര്‍ നഗരങ്ങള്‍ നിര്‍മ്മി 
ചത്‌. മൃഗങ്ങള്‍ക്കുള്ള തൊഴുത്തുകളും അവര്‍ 
നിര്‍മ്മിച്ചു. 

രൂബേനിലെ ജനങ്ങള്‍ ഹെശ്ബോന്‍, 
എലെയാലെ, കിര്യത്തയീം, 3നെബോ, ബാല്‍ 
മെയോന്‍,സിബ്മാ എന്നീ നഗരങ്ങള്‍ പണിതു. 
തങ്ങള്‍ വീണ്ടും പണിത നഗരങ്ങള്‍ക്ക്‌ അവര്‍ 
പേരുകള്‍ നല്‍കി. പക്ഷേ അവര്‍ നെബോ 
ബാല്‍മെയോന്‍ എന്നിവയുടെ പേരുകള്‍ മാറ്റി. 

മനശ്ശെയുടെ പുത്രനായിരുന്ന മാഖീരി 
ന്‍െറ വംശക്കാര്‍ ഗിലെയാദിലേക്കു പോയി. 
അവര്‍ നഗരത്തെ തോല്ലിച്ചു. അവിടെ താമ 
സിച്ചിരുന്ന അമോര്യരെ അവര്‍ തോല്പിച്ചു. 4അ 
തിനാല്‍ മോശെ, മനശ്ശെയുടെ ഗോത്രത്തില്‍ 
നിന്ന്‌ വന്ന മാഖീരിന്‌ ഗിലെയാദ്‌ നല്‍കി. 
അതിനാല്‍ അവന്‍െറ കുടുംബം അവിടെ താമ 
സിച്ചു. മനശ്ശെയുടെ കുടുംബത്തില്‍നിന്നുള്ള 
യായീര്‍ അവിടുത്തെ ചെറിയപട്ടണങ്ങളെ 
തോല്ലിച്ചു. ആ പട്ടണങ്ങളെ അവര്‍ യായീരി 
ന്‍െറ പട്ടണങ്ങള്‍ എന്നു വിളിച്ചു. 2നോബഹ്‌ 








മൂന്നു ദിവസം നടന്നു അവര്‍ മാറയില്‍ പാളയ 
മടിച്ചു. 


അവര്‍ മാറയില്‍നിന്നും ഏലീമിലെത്തി 
പാളയമടിച്ചു. അവിടെ പന്ത്രണ്ടു നീരുറവ 
കളും എഴുപതു പനമരങ്ങളും ഉണ്ടായിരുന്നു. 

10അവര്‍ ഏലീമില്‍നിന്ന്‌ പുറപ്പെട്ട ചെങ്കട 
ലിന്‍റെറ തീരത്ത്‌ പാളയമടിച്ചു. 

ചെങ്കടല്‍ തീരത്തുനിന്നും പുറപ്പെട്ട അവര്‍ 
സീന്‍മരുഭൂമിയില്‍ പാളയമടിച്ചു. 

2സീന്‍മരുഭൂമിയില്‍നിന്നും ദൊഫ്ക്കയിലെ 
ത്തി അവിടെ പാളയമടിച്ചു. 

13ദൊഫ്ക്കാ വിട്ട അവര്‍ ആലൂശില്‍ പാളയ 
മടിച്ചു. 

14ആലൂശില്‍നിന്നും വിട്ട അവര്‍ രെഫീദീമില്‍ 
പാളയമടിച്ചു. അവിടെ ജനങ്ങള്‍ക്കു കൂടി 
ക്കാനാവശ്യമായ ജലമില്ലായിരുന്നു. 

15അവര്‍ രെഫീദീം വിട്ട്‌ സീനായിമരുഭൂമി 
യില്‍ പാളയമടിച്ചു. 

16സീനായിമരുഭൂമി വിട്ട്‌ അവര്‍ കിബ്രോത്ത്‌ 
ഹത്താവയില്‍ പാളയമടിച്ചു. 

1ക്കിബ്രോത്ത്‌ ഹത്താവ വിട്ട്‌ അവര്‍ ഹസേ 
രോത്തില്‍ പാളയമടിച്ചു. 

18ററസേരോത്തില്‍നിന്നും 
രിത്ത്മായില്‍ പാളയമടിച്ചു. 

19രിത്ത്മാ വിട്ട അവര്‍ രിമ്മോന്‍ പേരെസില്‍ 
പാളയമടിച്ചു. 











വിട്ട്‌ അവര്‍ 


171 


2രിമ്മോന്‍ പേരെസ്‌ വിട്ട്‌ അവര്‍ ലിബ്ന 
യില്‍ പാളയമടിച്ചു. 

മലിബ്നാ വിട്ട്‌ അവര്‍ രിസ്റ്റയില്‍ പാളയമ 
ടിച്ചു. 

2രിസ്റാ വിട്ട അവര്‍ കെഹേലാഥയില്‍ പാള 
യമടിച്ചു. 

2കെഹേലാഥാ വിട്ട്‌ അവര്‍ ശാഫേര്‍പര്‍വ്വത 
ത്തില്‍ പാളയമടിച്ചു. 

24ശാഫേര്‍പര്‍വ്വതം വിട്ട്‌ അവര്‍ ഹരാദയില്‍ 
പാളയമടിച്ചു. 

മടഹരാദയില്‍നിന്നും വിട്ട്‌ അവര്‍ മക്ഹേലോ 
ത്തില്‍ പാളയമടിച്ചു. 




















2മക്ഹേലോത്ത്‌ വിട്ട്‌ അവര്‍ തഹത്തില്‍ 
പാളയമടിച്ചു. 

27അവര്‍ തഹത്ത്‌ വിട്ട താരഹില്‍ പാളയമ 
ടിച്ചു. 

28താരഹ്‌ വിട്ട്‌ അവര്‍ മിത്ത്കയില്‍ പാളയ 
മടിച്ചു. 

29തിത്ത്ക വിട്ട്‌ അവര്‍ ഹശ്മോനായില്‍ പാള 
യമടിച്ചു. 

30ഹശ്മോനാ വിട്ട്‌ അവര്‍ മോസേരോത്തില്‍ 
പാളയമടിച്ചു. 


31മോസേരോത്ത്‌ വിട്ട്‌ അവര്‍ ബെനേയാ 
ക്കാനില്‍ പാളയമടിച്ചു. 

32ബെനേയാക്കാന്‍ വിട്ട്‌ അവര്‍ ഹോര്‍ഹ 
ഗ്ലീദ്ഗാദില്‍ പാളയമടിച്ചു. 

33ഹോര്‍ ഹശഗ്ലിദ്ഗാദ്‌ വിട്ട്‌ അവര്‍ യൊത്ബാ 
യില്‍ പാളയമടിച്ചു. 


34്യൊത്ബാഥാ വിട്ട്‌ അവര്‍ അബ്രേനായില്‍ 
പാളയമടിച്ചു. 
35അബ്രോനാ വിട്ട്‌ അവര്‍ എസ്ധ്യോന്‍ 





ഗേബെരില്‍ പാളയമടിച്ചു. 

36എസ്ധയോന്‍ ഗേബെര്‍ വിട്ട്‌ അവര്‍ സീന്‍മ 
രൂഭൂമിയിലെ കാദേശില്‍ പാളയമടിച്ചു. 

കാദേശ്‌ വിട്ട്‌ ജനങ്ങള്‍ ഹോരില്‍ പാള 
യമടിച്ചു. എദോംരാജ്യത്തി൯െറ അതിര്‍ത്തി 
യിലുള്ള മലയായിരുന്നു അത്‌. 3പുരോഹിത 
നായ അഹരോന്‍ യഹോവയെ അനുസരിച്ച്‌ 
ഹോര്‍പര്‍വൃതം കയറി. അവിടെവച്ച്‌ അഹ 
രോന്‍ മരിച്ചു. അഞ്ചാം മാസത്തിന്‍െറ ഒന്നാം 
ദിവസമാണ്‌ അഹരോന്‍ മരിച്ചത്‌. യിസ്രായേല്‍ 
ജനത ഈജിപ്തു വിട്ടതിന്റെ നാല്പതാം വര്‍ഷ 
മായിരുന്നു അത്‌. 39ഹോര്‍പര്‍വ്വതത്തില്‍വച്ച്‌ 
മരിക്കുമ്പോള്‍ അഹരോന്‍ നൂറ്റി ഇരുപത്തി 
മൂന്നു വയസ്സായിരുന്നു. 

4കനാ൯ദേശത്തെ നെഗെവിലുള്ള ഒരു പട്ട 
ണമായിരുന്നു അരാദ്‌. യിസ്രായേല്‍ജനത വരു 
ന്നുവെന്നത്‌ കനാന്യരാജാവായ ഹെരാദ്‌ കേട്ടു. 
ജനങ്ങള്‍ ഹോര്‍പര്‍വ്വതം വിട്ട്‌ സാല്‍മോനാ 
യില്‍ പാളയമടിച്ചു. 

42അവര്‍ സാല്‍മോനാ വിട്ട്‌ പൂനോനില്‍ 
പാളയമടിച്ചു. 

4പൂനോന്‍ വിട്ട്‌ അവര്‍ ഓബോത്തില്‍ പാള 
യമടിച്ചു. 

44ഓബോത്ത്‌ വിട്ട്‌ അവര്‍ ഈയേ-അബാ 
രീമില്‍ പാളയമടിച്ചു. മോവാബുരാജ്യത്തിനെറ 
അതിര്‍ത്തിയിലായിരുന്നു ഈ സ്ഥലം. 

4്ഇണനയേ-അബാരീം വിട്ട്‌ അവര്‍ ദീബോന്‍ 
ഗാദില്‍ പാളയമടിച്ചു. 

4ദീബോന്‍ഗാദ്‌ വിട്ട്‌ അല്‍മോദിബ്ളാഥയീ 
മില്‍ പാളയമടിച്ചു. 

4 അല്‍ മോദിബ്ളാഥയീം വിട്ട്‌ അവര്‍ 
നെബോവിനടുത്തുള്ള അബാരീമിലെ കുന്നു 
കളില്‍ പാളയമടിച്ചു. 








സംഖ്യകള്‍ 33:20-34:9 


48അബാരീംകുന്നുകള്‍ വിട്ട്‌ അവര്‍ മോവാ 
ബിലെ യോര്‍ദ്ദാന്‍താഴ്വരയില്‍ പാളയമടിച്ചു. 
യെരീഹോയുടെ എതിര്‍വശത്ത്‌ യോര്‍ദ്ദാന്‍ 
നദിയുടെ മറുകരയിലായിരുന്നു അത്‌. 44മോവാ 
ബിലെ യോര്‍ദ്ദാ൯നദിയുടെ തീരത്ത്‌ അവര്‍ 
പാളയമടിച്ചു. ബേത്ത്യെശീമോത്ത്മുതല്‍ 
അക്കാഷ്യസമതലംവരെ അവരുടെ പാളയം 
വ്യാപിച്ചിരുന്നു. 

ടിഅവിടെവച്ച്‌ യഹോവ മോശെയോടു 
സംസാരിച്ചു. അവന്‍ പറഞ്ഞു, 51“യിസ്രായേല്‍ 
ജനതയോടു സംസാരിക്കുക. അവരോട ഇക്കാ 
ര്യങ്ങള്‍ പറയുക: നിങ്ങള്‍ യോര്‍ദ്ദാ൯നദി കട 
ക്കുക. കനാ൯ദേശത്തേക്കു നിങ്ങള്‍ ചെല്ലുക. 
ടാഅവിടെ കാണുന്ന ജനങ്ങളില്‍നിന്ന്‌ ആ ദേശം 
നിങ്ങള്‍ എടുക്കുക. അവരുടെ കല്‍പ്രതിമകളും 
വിഗ്രഹങ്ങളും നിങ്ങള്‍ നശിപ്പിക്കുക. അവരുടെ 
ഉന്നതസ്ഥലങ്ങള്‍ നിങ്ങള്‍ നശിപ്പിക്കണം. 53ആ 
ദേശം കയ്യടക്കി നിങ്ങള്‍ അവിടെ താമസി 
ക്കണം. കാരണമെന്തന്നാല്‍ ഈ ദേശം ഞാന്‍ 
നിങ്ങള്‍ക്കു തരുന്നു. അത്‌ നിങ്ങളുടെ കുടുംബ 
ങ്ങള്‍ക്കുള്ളതായിരിക്കും. $നിങ്ങളിലോരോ 
കുടുംബത്തിനും ഭൂമിയില്‍ വീതം ലഭിക്കും. 
ഓരോ കുടുംബത്തിനും ഏതേതു ഭാഗങ്ങ ളെന്നു 
നിങ്ങള്‍ നറുക്കിട്ടു നിശ്ചയിക്കണം. വലിയകു 
ടുംബങ്ങള്‍ക്ക്‌ വലിയ ഭൂവിഭാഗങ്ങളും ചെറിയ 
കുടുംബങ്ങള്‍ക്ക്‌ ചെറിയ ഭൂവിഭാഗങ്ങളും ലഭി 
ക്കും. ഏതേതു ഭാഗങ്ങള്‍ ഏതേതു കുടുംബങ്ങള്‍ 
ക്കാണെന്ന്‌ നറുക്കിട്ടു നിശ്ചയിക്കണം. ഓരോ 
ഗോത്രത്തിനും അതാതിന്‍െറ ഭൂമി ലഭിക്കും. 

ടേ“മറ്റുള്ള ജനങ്ങളെയൊക്കെ നിങ്ങള്‍ ഓടിച്ചു 
വിടണം. അവരെ നിങ്ങളുടെ രാജ്യത്തു താമ 
സിപ്പിക്കാന്‍ നിങ്ങളനുവദിച്ചാല്‍, അവര്‍ 
നിങ്ങള്‍ക്കു വളരെ കുഴപ്പങ്ങളുണ്ടാക്കു. അവര്‍ 
നിങ്ങളുടെ കണ്ണുകളില്‍ കരടായും വശങ്ങളില്‍ 
മുള്ളുകളായും തീരും. നിങ്ങള്‍ താമസിക്കുന്ന 
രാജ്യത്ത്‌ അവര്‍ വളരെ കുഴച്പങ്ങളുണ്ടാക്കും. 
56അവരെ നിങ്ങളുടെ രാജ്യത്തു താമസിക്കാന്‍ 
അനുവദിച്ചാല്‍ അവരോടു ചെയ്യാന്‍ ഞാനു 
ദ്ദേശിച്ചത്‌ നിങ്ങളോടു ചെയ്യും.” 




















കനാന്‍െറ അതിര്‍ത്തികള്‍ 

യഹോവ മോശെയോടു സംസാരിച്ചു. 
3 അവന്‍ പറഞ്ഞു, മ്‌യിസ്രായേല്‍ജന 
തയ്ക്ക്‌ ഈ കല്പന നല്‍കുക: കനാ൯ദേശത്തേ 
ക്കാണു നിങ്ങള്‍ വരുന്നത്‌. ഈ രാജ്യത്തെ 
നിങ്ങള്‍ കീഴടക്കണം. കനാ൯ദേശം മുഴുവന്‍ 
നിങ്ങളുടെതായിത്തീരും. തെക്ക്‌, എദോമിനടു 
ത്തുള്ള സീന്‍മരുഭൂമിയുടെ ഭാഗം നിങ്ങള്‍ക്കു 
ലഭിക്കും. ചാവുകടലിനന്‍െറ തെക്കെ അറ്റത്തായി 
രിക്കും നിങ്ങളുടെ തെക്കെ അതിര്‍ത്തി ആരംഭി 
ക്കുന്നത്‌. 4അത്സ്‌ കോര്‍പിയോണ്‍ ചുരം കട 
ക്കും. അത്‌ സീന്‍മരുഭൂമിയിലൂടെ കാദേശ്ബര്‍ 
ന്നേയയിലേക്കും അവിടെനിന്ന്‌ ഹസര്‍ അദ്ദാ 
രിലേക്കും അവിടെനിന്ന്‌ അസ്മോനിലേക്കും 
കടക്കും. ടഅസ്മോനില്‍നിന്ന്‌ ഈജിപ്തുനദി 
യിലൂടെ മധ്യധരണ്യാഴിയില്‍ അവസാനിക്കും. 
നിങ്ങളുടെ പടിഞ്ഞാറെ അതിര്‍ത്തി മധ്യാധ 
രണ്യാഴി ആയിരിക്കും. "നിങ്ങളുടെ വടക്കേ 
അതിര്‍ത്തി മധ്യധരണ്യാഴിയിലാരംഭിച്ച്‌ ഹോര്‍ 
പര്‍വ്ൃതംവരെ ഉണ്ടാകും. “ഹോര്‍ പര്‍വ്വതത്തില്‍ 
നിന്ന്‌ അത്‌ ലേബോ-ഹമാത്തിലേക്കും അവിടെ 
നിന്ന്‌ സെദാദിലേക്കും പോകും. 9അനന്തരം 
ആ അതിര്‍ത്തി സിഫ്രോനിലൂടെ ഹസാര്‍- 
ഏനാനില്‍ അവസാനിക്കും. അങ്ങനെ അതായി 











സംഖ്യകള്‍ 34:10-35:21 


രിക്കും നിങ്ങളുടെ വടക്കെ അതിര്‍ത്തി. 10നിങ്ങ 

ളുടെ കിഴക്കന്‍ അതിര്‍ത്തി ഏനാനില്‍ ആരംഭി 

ച്‌ ശെഫാമിലേക്കു പോകും. 1॥ശെഫാമില്‍ 
നിന്ന്‌ അതിര്‍ത്തി അയിന്‍െറ കിഴക്കുവശത്തു 
ള്ള രിബ്ളയില്‍ എത്തും. ഗലീലിതടാകംവരെ 
അതിര്‍ത്തി മലകളിലൂടെ തുടരും. 12അനന്തരം 
അതിര്‍ത്തി യോര്‍ദ്ദാന്‍ നദിയുടെ കരയിലൂടെ 
നീളും. ചാവുകടലാണതിന്‍്െറ അവസാനം. 
നിങ്ങളുടെ രാജ്യത്തിനു ചുറ്റുമുള്ള അതിര്‍ത്തി 
കള്‍ അതൊക്കെയാണ്‌.” 

13അതിനാല്‍ മോശെ യിസ്ര്രായേല്‍ജനതയ്ക്ക്‌ 

ഈ കല്പന നല്‍കി: “നിങ്ങള്‍ക്കു ലഭിക്കാന്‍ 

പോകുന്ന ഭൂമി അതാ. നറുക്കിട്ട്‌ ആ ഭൂമി ഒമ്പ 

തു ഗോത്രങ്ങള്‍ക്കും മനശ്ശെയുടെ ഗോത്രത്തി 
നന്‍െറെ പകുതിയ്ക്കുമായി പങ്കുവയ്ക്കുക. 
14രുബേന്‍െറെയും ഗാദിന്‍െറയും ഗോത്രങ്ങള്‍ക്കും 
മനശ്ശെയുടെ ഗോത്രത്തിനന്‍െറ പകുതിയ്ക്കും 
ഇതിനകം ഭൂമി കിട്ടിക്കഴിഞ്ഞു. 1“യെരീഹോ 
യ്ക്കു സമീപം യോര്‍ദ്ദാ൯നദിയുടെ കിഴക്കെ 
കരയില്‍ ആണ്‌ ആ രണ്ടര ഗോത്രക്കാരും 
തങ്ങളുടെ ഭൂമി സ്വന്തമാക്കിയത്‌.” 

16അനന്തരം യഹോവ മോശെയോടു സംസാ 
രിച്ചു. അവന്‍ പറഞ്ഞു, 17ഭൂമി വീതം വയ്ക്കു 
ന്നതില്‍ ഇവര്‍ നിങ്ങളെ സഹായിക്കും: പുരോ 
ഹിതനായ എലെയാസാര്‍, നൂന്‍െറ പുത്രനായ 
യോശുവ, കൂടാതെ എല്ലാ ഗോത്രത്തലവ 
ന്മാരും. ഓരോ ഗോത്രത്തില്‍നിന്നും ഒരു നേതാ 
വു വീതം ഉണ്ടായിരിക്കും. അവര്‍ ഭൂമി പങ്കുവ 
യ്ക്കും. 19നേതാക്കളുടെ പേരുകള്‍ ഇതാണ്‌: 

യെഹൂദയുടെ ഗോത്രത്തില്‍നിന്ന്‌ യെഫു 

ന്നെയുടെ പുത്രനായ കാലേബ്‌; 

20 ശിമെയോന്റെ ഗോത്രത്തില്‍നിന്ന്‌ അമ്മീ 
ഹൂദിന്‍െറ പുത്രനായ ശെമൂവേല്‍; 

21 ബെന്യാമീന്‍െറ ഗോത്രത്തില്‍നിന്ന്‌ കിസ്‌ 
ളോന്‍റെറ പുത്രനായ എലദാദ്‌; 

22 ദാന്‍െറ ഗോത്രത്തില്‍നിന്ന്‌ യൊഗ്ളിയുടെ 
പുത്രനായ ബുക്കി; 

23 യോസേഫിന്‍െറ പുത്രന്മാരില്‍ മനശ്ശെ 
യുടെ ഗോത്രത്തില്‍നിന്ന്‌ എഫോദിന്‍െറ 
പൂത്രനായ ഹന്നീയേല്‍; 

24 എഫ്രയീമിഒന്‍റ ഗോത്രത്തില്‍നിന്ന്‌ 
ശിഫ്താന്‍െറ പുത്രനായ കെമൂവേല്‍; 

25 സെബൂലൂനന്‍െറ ഗോത്രത്തില്‍നിന്ന്‌ പര്‍ന്നാ 
ക്കി പുത്രനായ എലീസാഫാ൯; 

26 യിസ്സ്റാഖാരിന്‍റെറ ഗോത്രത്തില്‍നിന്ന്‌ അസ്സാ 
ന്റെ പുത്രനായ പല്‍ത്തീയേല്‍; 

27 ആശേരിന്‍െറെ ഗോത്രത്തില്‍നിന്ന്‌ ശെലോ 
മിയുടെ പുത്രനായ അഹീഹുദ്‌; 

28 നഫ്താലിയുടെ ഗോത്രത്തില്‍നിന്ന്‌ അമ്മീ 
ഹൂദിനന്‍െറെ പുത്രനായ പെദഹേല്‍.” 





29യിസ്രായേല്‍ജനങ്ങള്‍ക്കിടയില്‍ കനാന്‍ 
ദേശം വീതിക്കാന്‍ യഹോവ തെരഞ്ഞെടുത്ത 
താണിവരെ. 


ലേവ്യരുടെ പട്ടണങ്ങള്‍ 

യഹോവ മോശെയോടു സംസാരിച്ചു. 
3 മോവാബിലെ യോര്‍ദ്ദാന്‍താഴ്വരയില്‍ 
യെരീഹോയ്ക്ക്‌ എതിര്‍വശം യോര്‍ദ്ദാ൯നദിക്ക 
രയിലായിരുന്നു അത്‌. യഹോവ പറഞ്ഞു, 2“ത 
ങ്ങള്‍ക്കു കിട്ടിയിരിക്കുന്ന ദേശത്തെ ഏതാനും 
നഗരങ്ങള്‍ ലേവ്യർക്കു കൊടുക്കണമെന്ന്‌ 
യിസ്രായേല്‍ജനതയോടു പറയുക. അവയ്ക്കു 
ചുറ്റുമുള്ള മേച്ചില്പുറങ്ങളും നഗരങ്ങളോടൊച്പം 


172 


ലേവൃര്‍ക്കു കൊടുക്കണം. 3ലേവ്യര്‍ക്ക്‌ ആ 
നഗരങ്ങളില്‍ താമസിക്കാമല്ലോ. ലേവ്യരുടെ 
എല്ലാ പശുമൃഗാദികള്‍ക്കും ആ നഗരങ്ങളുടെ 
ചുറ്റിലുമുള്ള പുല്‍മേടുകളില്‍ മേയാമല്ലോ. 
നിങ്ങള്‍ എത്ര ഭൂമിയാണ്‌ നല്‍കേണ്ടത്‌? നഗര 
ത്തിന്‍റെ ഭിത്തികളില്‍നിന്നും ആയിരത്തി 
അഞ്ഞൂറു അടി പോവുക- ആ സ്ഥലം ലേവ്യരു 
ടേതാണ്‌. നഗരത്തിനു കിഴക്കോട്ട്‌ മൂവായിരം 
അടിയ്ക്കുള്ളിലും മൂവായിരം അടി തെക്കു വശ 
ത്തും മൂവായിരം അടി വടക്കുവശത്തും മൂവാ 
യിരം അടി പടിഞ്ഞാറുവശത്തും ലേവ്യര്‍ക്കുള്ള 
താണ്‌. (ആ ദേശത്തിന്‍െറ മദ്ധ്യത്തിലായിരി 
ക്കണം നഗരം.) ആ നഗരങ്ങളില്‍ ആറെണ്ണം 
സുരക്ഷിതത്വത്തിന്‍െറ നഗരങ്ങളാണ്‌. ഒരാള്‍ 
മറ്റൊരാളെ യാദൃച്ഛികമായി കൊല്ലുകയാ 
ണെങ്കില്‍ അയാള്‍ക്ക്‌ ആ സുരക്ഷിതനഗരങ്ങ 
ളില്‍ അഭയം പ്രാപിക്കാം. ആ ആറു നഗരങ്ങളെ 
കൂടാതെ നാല്പത്തിരണ്ടു നഗരങ്ങള്‍കൂടി 
നിങ്ങള്‍ ലേവ്യർക്കു നല്‍കണം. 7അങ്ങനെ 
നിങ്ങള്‍ ആകെ നാല്പത്തെട്ടു നഗരങ്ങള്‍ ലേവ്യ 
ര്‍ക്കു നല്‍കണം. ആ നഗരങ്ങള്‍ക്കു ചുറ്റുമുള്ള 
സ്ഥലവും നിങ്ങള്‍ ലേവൃര്‍ക്കു നല്‍കണം. 8യി 
സ്രായേലിലെ വലിയ കുടുംബങ്ങള്‍ക്ക്‌ വലിയ 
ഭൂമിയും ചെറിയ കുടുംബങ്ങള്‍ക്ക്‌ ചെറിയ ഭൂമി 
യും നല്‍കണം. എന്നാല്‍ എല്ലാ ഗോത്രങ്ങളും 
തങ്ങളുടെ ഭൂമിയില്‍ കുറെ ഭാഗം ലേവ്യഗോത്ര 
ക്കാര്‍ക്കു നല്‍കണം.” 

9അനന്തരം യഹോവ മോശെയോടു സംസാ 
രിച്ചു. അവന്‍ പറഞ്ഞു, 10“ജനങ്ങളോട്‌ ഇങ്ങ 
നെ പറയുക: നിങ്ങള്‍ യോര്‍ദ്ദാന്‍നദി കുറുകെ 
കടന്ന്‌ കനാന്‍ദേശത്തേക്കു പോകുക. 1സുര 
ക്ഷിതത്വത്തിന്‍െറ നഗരങ്ങളാക്കുവാനുള്ള പട്ട 
ണങ്ങള്‍ തെരഞ്ഞെടുക്കുക. ആരെങ്കിലും യാദ്ദ 
ച്ഛികമായി ഒരാളെ കൊന്നാല്‍ ആ നഗര 
ങ്ങളിലൊന്നില്‍ അയാള്‍ക്ക്‌ അഭയം പ്രാപി 
ക്കാം. പകരം ചോദിക്കാന്‍ വരുന്ന മരിച്ച 
വന്‍െറ ബന്ധുക്കളില്‍നിന്ന്‌ അയാള്‍ അവിടെ 
സുരക്ഷിതനായിരിക്കും. കോടതിയിലെ ന്യായ 
വിധി വരുംവരെ അയാള്‍ സുരക്ഷിതനായി 
രിക്കും. 13സുരക്ഷിതത്വത്തിനെറെ ആറു നഗരങ്ങ 
ളുണ്ടായിരിക്കണം. 14ഈ നഗരങ്ങളില്‍ മൂന്നെ 
ണ്ണം യോര്‍ദ്ദാന്‍നദിയുടെ കിഴക്കേക്കരയിലായി 
രിക്കും. മൂന്നെണ്ണം യോര്‍ദ്ദാന്‍നദിയുടെ പടി 
ഞ്ഞാറെ തീരത്ത്‌ കനാ൯ദേശത്തുമായിരിക്കും. 
15യിസ്രായേലുകാര്‍ക്കും വിദേശികള്‍ക്കും 
സഞ്ചാരികള്‍ക്കും ആ നഗരങ്ങള്‍ സുരക്ഷ 
യുടെ നഗരങ്ങളായിരിക്കും. ഒരാളെ യാദ്ദച്ഛി 
കമായി കൊല്ലുന്ന ഏതൊരാള്‍ക്കും ആ നഗര 
ങ്ങളിലൊന്നില്‍ അഭയം പ്രാപിക്കാം. 

16“ഇരുമ്പായുധംകൊണ്ട ഒരാളെ കൊല്ലുന്ന 
വന്‍ വധിക്കപ്പെടണം. 17കല്ലുകൊണ്ടാണ്‌ ഒരു 
വന്‍ മറ്റൊരുവനെ കൊല്ലുന്നതെങ്കില്‍ അവനും 
വധിക്കപ്പെടണം. (പക്ഷേ മനുഷ്യരെ കൊല്ലാന്‍ 
സാധാരണയായി ഉപയോഗിക്കുന്ന കല്ലിന്‍െറ 
വലുപ്പമുള്ള കല്ലായിരിക്കണം അത്‌.) ഒരുവന്‍ 
മറ്റൊരുവനെ ഒരു തടിക്കഷണമുപയോഗി 
ച്ചാണ്‌ വധിക്കുന്നതെങ്കില്‍ കൊലയാളി വധി 
see (മനുഷ്യരെ കൊല്ലാന്‍ സാധാരണ 
യായി ഉപയോഗിക്കാറുള്ള ആയുധമായിരി 
ക്കണം ആ തടിക്കഷണം.) 1മരിച്ചവനന്‍െറ ഒരു 
കുടുംബാംഗത്തിന്‌ കൊലയാളിയെ ഓടിച്ചിട്ടു 
പിടിച്ചു വധിക്കാം. 

2021“ഒരാള്‍ വേറൊരാളെ കൈകൊണ്ടടിച്ചു 
കൊന്നുവെന്നു വരാം. അല്ലെങ്കില്‍ തള്ളിയിട്ടു 



































173 


കൊന്നുവെന്നു വരാം. അഥവാ എന്തെങ്കിലും 
കൊണ്ടെറിഞ്ഞു കൊന്നുവെന്നു വരാം. ശത്രുത 
മൂലമാണ്‌ അയാളിതു ചെയ്തതെങ്കില്‍ അയാള്‍ 
ഒരു കൊലയാളിയാണ്‌. അയാള്‍ വധിക്കപ്പെ 
ടണം. വധിക്കപ്പെടുവനന്‍െറ ഏതെങ്കിലും ഒരു 
കുടുംബക്കാരന്‍ കൊലയാളിയെ ഓടിച്ചിട്ടു 
കൊല്ലാം. 

2്‌പക്ഷേ ഒരാള്‍ യാദ്ദൃച്ഛികമായിട്ടായിരി 
ക്കാം മറ്റൊരുവനെ കൊല്ലുന്നത്‌. വധിക്കപ്പെടു 
വനോട്‌ അയാള്‍ക്ക്‌ യാതൊരു ശത്രുതയുമില്പ- 
തികച്ചും യാദൃച്ഛികം. അഥവാ അയാള്‍ 
എന്തെങ്കിലും എറിഞ്ഞപ്പോള്‍ മറ്റൊരുവനന്‍െറ 
മേല്‍ യാദ്ദച്ഛികമായി കൊണ്ട്‌ അയാള്‍ മരി 
ക്കാനിടയുണ്ട- ആരെയെങ്കിലും കൊല്ലണമെന്ന്‌ 
എറിഞ്ഞവന്‍ വിചാരിച്ചിട്ടു കൂടിയുണ്ടാവില്ല. 
മ3ഒരാള്‍ വെറുതെ ഒരു കല്ലെറിയുമ്പോള്‍ 
അയാള്‍ കാണാത്ത വേറൊരാളുടെമേല്‍ അതു 
വീണ്‌ അയാള്‍ മരിച്ചെന്നുവരാം. അയാള്‍ 
ആരെയെങ്കിലും കൊല്ലണമെന്ന്‌ കരുതിയിട്ടു 
ണ്ടാവില്ല. മരണമടഞ്ഞവനോട്‌ അയാള്‍ക്ക്‌ 
ശത്രുതയുമില്ല. തികച്ചും യാദൃച്ഛികമായി 
രുന്നു. 24അങ്ങനെ ഉണ്ടായാല്‍ എന്താണു ചെയ്യേ 
ണ്ടതെന്നു സമൂഹം നിശ്ചയിക്കണം. മരിച്ച 
വനന്‍െറ കുടുംബാംഗങ്ങളിലൊരുവന്‍ കൊലയാ 
ളിയെ കൊല്ലാമോ എന്ന്‌ സമൂഹക്കോടതി 
നിശ്ചയിക്കണം. 4്കൊലയാളിയെ സംരക്ഷി 
ക്കാനാണവരുടെ തീരുമാനമെങ്കില്‍ അവരവനെ 
സുരക്ഷയുടെ നഗരത്തിലേക്കു കൊണ്ടു 
പോകണം. ഒദ്യോഗിക മഹാപുരോഹിതന്‍ 
മരിക്കുംവരെ കൊലയാളി ആ നഗരത്തില്‍ 
കഴിയണം. 

2627“അയാള്‍ തന്‍െറ സുരക്ഷാനഗരത്തിന്‍െറ 
അതിര്‍ത്തിക്കപ്പുറത്തേക്ക്‌ ഒരിക്കലും പോകരുത്‌. 
അയാള്‍ ആ അതിരുകള്‍ വിട്ടുപോവുകയും 
കൊല്ലപ്പെട്ടവനന്‍െറ കുടുംബത്തില്‍ നിന്നുള്ള 
ഒരാള്‍ അവനെ പിടിച്ച്‌ വധിക്കുകയും ചെ 
യ്താല്‍ വധിച്ചവന്‍ കുറ്റവാളിയായിരിക്കയില്ല. 
28യോാദ്ദച്ഛികമായി ഒരാളെ കൊന്നവന്‍ 
തന്‍െറ സുരക്ഷാനഗരത്തില്‍ മുഖ്യ പുരോഹി 
തന്‍ മരിക്കുംവരെ കഴിയണം. മഹാപുരോഹി 
തന്‍െറ മരണശേഷം അയാള്‍ക്കു സ്വദേശത്തേ 
ക്കു മടങ്ങാം. നിങ്ങളുടെ ജനതയുടെ എല്ലാ 
പട്ടണങ്ങളിലും ഈ ചട്ടങ്ങള്‍ നിത്യനിയമമാ 
യിരിക്കും. 

30“സാക്ഷികളുണ്ടെങ്കില്‍ മാത്രമേ ഒരു കൊല 
യാളിയെ വധിക്കാവൂ. ഒരു സാക്ഷിയുടെ മാത്രം 
മൊഴിയുടെ അടിസ്ഥാനത്തില്‍ ആരെയും വധി 
ക്കരുത്‌. 

31“ഒരുവ൯ ഒരു കൊലയാളിയാണെങ്കില്‍ 
അയാളെ വധിക്കണം. പണം വാങ്ങി അയാ 
ളുടെ ശിക്ഷ മാറ്റരുത്‌. കൊലയാളി വധിക്കപ്പെ 
ടുക തന്നെ വേണം. 

32“ഒരാളെ വധിച്ചശേഷം ഒരുവന്‍ സുരക്ഷിത 
നഗരങ്ങളിലൊന്നില്‍ അഭയം പ്രാപിച്ചാല്‍ 
അയാളെ സമൂഹത്തിലേക്കു പറഞ്ഞുവിടുന്ന 
തിനു പണം വാങ്ങരുത്‌. മഹാപുരോഹിതന്‍ 
മരിക്കുംവരെ അയാള്‍ അവിടെ തങ്ങിക്കൊ 
ള്ളട്ടെ. 

33“നിഷ്ക്കളങ്കരക്തമൊഴുകി നിങ്ങളുടെ നാട 
മലിനമാക്കപ്പെടാതിരിക്കട്ടെ. ഒരാള്‍ മറ്റൊരാളെ 
കൊന്നാലുള്ള പ്രതിഫലം അയാളെയും കൊ 
ല്ലുക എന്നതു മാത്രമാണ്‌! ആ ദേശത്തെ ആ 
കുറ്റത്തില്‍നിന്നും മോചിപ്പിക്കുന്ന മറ്റൊന്നില്ല. 
34യഹോവ ഞാനാകുന്നു! യിസ്രായേല്‍ജനത 























സംഖ്യകള്‍ 35:22-36:13 


യോടൊപ്പം ഞാന്‍ നിങ്ങളുടെ രാജ്യത്തു വസി 
ക്കും. ഞാനവിടെ വസിക്കുന്നതിനാല്‍ നിഷ്ക്ക 
ഉങ്കരുടെ രക്തം വീണ്‌ അവിടം അശുദ്ധമാകാ 
തിരിക്കാന്‍ ശ്രദ്ധിക്കുക.” 


ശെലോഫഹാദിന്‍െറ പുത്രിമാര്‍ക്കുള്ള സ്ഥലം 
മനശ്ശെ യോസേഫിന്‍റെ പുത്രനായി 

30 രുന്നു. മാഖീര്‍ മനശ്ശെയുടെ പുത്രനും. 
ഗിലെയാദ്‌ മാഖീരിന്‍െറ പുത്രനായിരുന്നു. 
ഗിലെയാദിന്‍െറ കുടുംബത്തിലെ നേതാക്ക 
ന്മാര്‍ മോശെയോടും യിന്ധരായേല്‍ഗോത്രത്തല 
വന്മാരോടും സംസാരിക്കാനായി പോയി. 
2അവര്‍ പറഞ്ഞു, “പ്രഭോ, ഞങ്ങളുടെ ഭൂമി 
നറുക്കിട്ടു വീതിക്കാന്‍ യഹോവ കല്ലിച്ചു. 
ശെലോഫഹാദിനന്‍െറ സ്ഥലം അവന്‍െറ പുത്രി 
മാര്‍ക്കു നല്‍കണമെന്നും യഹോവ കല്ലിച്ചു. 
ശെലോഫഹാദ്‌ ഞങ്ങളുടെ സഹോദരനായി 
രുന്നു. 3ശെലോഫഹാദിനന്‍െറ പുത്രിമാരെ മറ്റു 
ഗോത്രങ്ങളിലൊന്നിലെ ആരെങ്കിലും വിവാഹം 
കഴിച്ചു എന്നു വരാം. ആ ഭൂമി അപ്പോള്‍ ഞങ്ങ 
ള്‍ക്കു നഷ്ടപ്പെടുമോ? മറ്റു ഗോത്രക്കാര്‍ക്കു ആ 
ഭൂമി കിട്ടുമോ? നറുക്കിട്ടു ഞങ്ങള്‍ക്കു 
കിട്ടിയ ഭൂമി ഞങ്ങള്‍ക്കു നഷ്ടപ്പെടുമോ? 4ജന 
ങ്ങള്‍ തങ്ങളുടെ ഭൂമി വില്‍ക്കാം. പക്ഷേ ജൂബി 
ലിപര്‍ഷത്തില്‍ എല്ലാ ഭൂമിയും അതിന്‍െറ യഥാ 
ര്‍ത്ഥ ഉടമഗോത്രത്തിന്‌ തിരിച്ചു കിട്ടുമല്ലോ. 
അപ്പോള്‍ ശെലോഫഹാദിനന്‍െറ പുത്രിമാരുടെ 
ഭൂമി ആര്‍ക്കാണു ലഭിക്കുക? ഞങ്ങളുടെ കുടുംബ 
ത്തിന്‌ ആ ഭൂമി എന്നന്നേക്കുമായി നഷ്‌ടപ്പെ 
ടുൂമോ?” 

മോശെ യിസ്രായേൽജനതയ്ക്ക്‌ ഈ കല്പന 
നല്‍കി. അത്‌ യഹോവയില്‍നിന്നുള്ള കല്പന 
യായിരുന്നു. “യോസേഫിന്‍റെ ഗോത്രക്കാരുടെ 
വാദം ശരിയാണ്‌. ശെലോഫഹാദിനന്‍െറ പുത്രി 
മാര്‍ക്കുള്ള യഹോവയുടെ കല്പന ഇതാണ്‌. 
നിങ്ങള്‍ക്ക്‌ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കില്‍ 
അതു നിങ്ങളുടെ ഗോത്രത്തില്‍നിന്നു തന്നെ 
യായിരിക്കണം. "അങ്ങനെയായാല്‍ യിസ്ര്രായേ 
ലുകാര്‍ക്കിടയില്‍ ഗോത്രങ്ങളില്‍നിന്നും ഗോത്ര 
ങ്ങളിലേക്ക്‌ ഭൂമി കൈമാറ്റപ്പെടുകയില്ല. തന്‍െറ 
തന്നെ പൂര്‍വ്വികരുടെ സ്ഥലം ഓരോ യിസ്രായേ 
ലുകാരനും സൂക്ഷിക്കണം. 8പിതാവിന്‍െറ 
സ്ഥലം കിട്ടിയ സ്ത്രീ തന്‍െറ ഗോത്രത്തില്‍ 
തന്നെയുള്ള ഒരുവനെ വിവാഹം കഴിക്കണം. 
അങ്ങനെ ഓരോരുത്തരും തങ്ങള്‍ക്കു പൂര്‍വ്വി 
കരില്‍നിന്നു കിട്ടിയ ഭൂമി സൂക്ഷിക്കണം. 
അങ്ങനെ യിസ്ധരായേലുകാര്‍ക്കിടയില്‍ ഭൂമി 
ഗോത്രക്കാര്‍ക്കിടയില്‍ കൈമാറ്റപ്പെടാതിരിക്കും. 
ഓരോ യിസ്രായേലുകാരനും തന്‍റെ പൂര്‍വ്വിക 
രുടെ ഭൂമി സൂക്ഷിക്കണം.” 

10യഹോവ മോശെയ്ക്കു നല്‍കിയ കല്പന 
ശെലോഫഹാദിന്‍റെറ പുത്രിമാര്‍ അനുസരിച്ചു. 
1 ശൈലോഫഹാദിന്‍െറ പുത്രിമാരായ മററ്റാ, 
തിര്‍സാ, ഹൊഗ്ളാ, മില്‍ക്കാ, നോവാ എന്നി 
വര്‍ തങ്ങളുടെ ഗോത്രത്തിലെ തങ്ങളുടെ പിതാ 
വിന്‍റെ സഹോദരപുത്രന്മാരെ വിവാഹം 
കഴിച്ചു. 2മനെശ്ശേയുടെ ഗോത്രക്കാരായിരുന്നു 
അവരുടെ ഭര്‍ത്താക്കന്മാര്‍. അതിനാല്‍ ഭൂമി അവ 
രുടെ പിതാവിന്‍െറ കുടുംബത്തിനന്‍റേതും 
ഗോത്രത്തിന്‍േറതുമായി തുടര്‍ന്നു. 

13അങ്ങനെ, യഹോവ യെരീഹോയുടെ മറു 
കരയില്‍ യോര്‍ദ്ദാന്‍നദീതീരത്ത്‌ മോവാബിലെ 
യോര്‍ദ്ദാന്‍താഴ്വരയില്‍വച്ച്‌ മോശെയ്ക്കു 
നല്‍കിയ നിയമങ്ങള്‍ ഇവയൊക്കെയാണ്‌. 























174 


ആവര്‍ത്തനം 


യിസ്രായേല്‍ജനതയോട്‌ മോശെ 


സംസാരിക്കുന്നു 
യിന്ധരായേൽജനതയ്ക്ക്‌ മോശെ നല്‍കിയ 
സന്ദേശം ഇതാണ്‌. യോര്‍ദ്ദാന്‍നദിയുടെ 


കിഴക്ക്‌, യോര്‍ദ്ദാന്‍താഴ്വരയിലെ മരുഭൂമിയില്‍ 
വച്ചാണ്‌ അവന്‍ അവരോടിതു പറഞ്ഞത്‌. 
സൂഫിന്‍െറ എതിര്‍വശത്ത്‌ പാരാന്‍മരുഭൂമി 
യ്ക്കും തോഫെല്‍, ലാബാന്‍, ഹസേരോത്ത്‌, 
ദീസാഹാബ്‌ എന്നീ നഗരങ്ങള്‍ക്കും ഇടയ്ക്കാ 
യിരുന്നു അത്‌. 

2ഹോരേബുപര്‍ വൃതത്തില്‍നിന്ന്‌ സേയീര്‍ 
മലകളിലൂടെ കാദേശുബര്‍ന്നേയയിലേക്കുള്ള 
യാത്രയ്ക്ക്‌ പതിനൊന്നു ദിവസമേ എടുക്കൂ. 
പക്ഷേ യിസ്രായേല്‍ജനത ഈജിപ്തില്‍ 
നിന്നു പുറപ്പെട്ട്‌ ഈ സ്ഥലത്തെത്തുംവരെ 
നാല്പതു വര്‍ഷമുണ്ടായിരുന്നു. നാല്പതാം വര്‍ഷ 
ത്തിന്‍റെ പതിനൊന്നാം മാസം ഒന്നാം ദിവസം 
മോശെ ജനങ്ങളോടു സംസാരിച്ചു. യഹോവ 
കല്വിച്ചതെല്ലാം മോശെ അവരോടു പറഞ്ഞു. 
ദ്റീഹോനെയും ഓഗിനെയും യഹോവ പരാ 
ജയപ്പെടുത്തിയതിനന്‍െറ ശേഷമായിരുന്നു അത്‌. 
അമോര്യരുടെ രാജാവായിരുന്നു സീഹോന്‍. 
ഹെശ്ബോനിലായിരുന്നു സീഹോന്‍ വസിച്ചി 
രുന്നത്‌. ബാശാനിലെ രാജാവായിരുന്നു ഓഗ്‌. 
എദ്രെയിലെ അസ്താരോത്തിലായിരുന്നു ഓഗ്‌ 
താമസിച്ചിരുന്നത്‌. ടയിസ്രായേല്‍ജനത മോവാ 
ബില്‍ യോര്‍ദ്ദാ൯നദിയുടെ കിഴക്കുവശത്ത്‌ 
താമസിക്കുകയായിരുന്നു. അപ്പോള്‍ യഹോവ 
കല്പിച്ച കാര്യങ്ങള്‍ മോശെ വിശദീകരിക്കു 
വാനും തുടങ്ങി. മോശെ പറഞ്ഞു: 

““ഹോരേബുപര്‍വ്ൃതത്തില്‍ നമ്മുടെ ദൈവ 
മായ യഹോവ ഞങ്ങളോടു സംസാരിച്ചു. 
അവന്‍ പറഞ്ഞു, “ഈ പര്‍വ്വതത്തില്‍ നിങ്ങള്‍ 
വളരെക്കാലം താമസിച്ചു. ?അമോര്യര്‍ വസി 
ക്കുന്ന മലമ്പ്ര ദേത്തേക്കു പോകുക. അതിനു 
ചുറ്റുമുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും പോകുക. 
യോര്‍ദ്ദാന്‍താഴ്വര, മലമ്പ്രദേശം, പടിഞ്ഞാറന്‍ 
ചരിവുകള്‍, നെഗെബ്‌, സമുദ്രതീരങ്ങള്‍ എന്നി 
വിടങ്ങളിലേക്കെല്ലാം പോവുക. കനാ൯ദേശ 
ത്തുകൂടിയും ലെബാനോനിലൂടെയും പോവു 
ക. മഹാനദിയായ യൂഫ്രട്ടീസ്വരെ പോകണം. 
നോക്കു, ആ ഭൂമി ഞാ൯ നിങ്ങള്‍ക്കു തരുന്നു. 
പോയി അതെടുക്കുക. ആ സ്ഥലം ഞാന്‍ നിങ്ങ 
ളുടെ പൂര്‍വ്വികരായ അബ്രാഹാം, യിസ്ഹാക്ക്‌, 
യാക്കോബ്‌ എന്നിവര്‍ക്കു വാഗ്ദാനം ചെയ്ത 
താണ്‌. ആ ദേശം അവര്‍ക്കും അവരുടെ പിന്‍ഗാ 
മികള്‍ക്കും കൊടുക്കാമെന്ന്‌ ഞാന്‍ വാഗ്ദാനം 


S99 


ചെയ്തതാണ്‌. 























മോശെ നേതാക്കളെ തെരഞ്ഞെടുക്കുന്നു 

മോശെ പറഞ്ഞു, “ആ സമയത്തു ഞാന്‍ 
നിങ്ങളോടു പറഞ്ഞു, എനിക്കു നിങ്ങളെ 
സ്വയം പരിപാലിക്കാന്‍ കഴിയില്ല. 1നിങ്ങ 
ളാകട്ടെ എണ്ണത്തില്‍ പെരുകുകയും ചെയ്തി 
രിക്കുന്നു! നിങ്ങളുടെ ദൈവമായ യഹോവ 





ആകാശത്തിലെ നക്ഷത്രങ്ങള്‍ പോലെ നിങ്ങ 
ളുടെ എണ്ണം വര്‍ദ്ധിപ്പിച്ചിരിക്കുന്നു. 1നിങ്ങ 
ളുടെ പൂര്‍വ്വികരുടെ ദൈവമായ യഹോവ 
നിങ്ങളെ ഇപ്പോഴുള്ളതിനന്‍െറ ആയിരം മടങ്ങാ 
ക്കിയെന്നു വരാം! അവന്‍ വാഗ്ദാനം ചെയ്തതു 
പോലെ നിങ്ങളെ അനുഗ്രഹിക്കും! 2പക്ഷേ, 
എനിക്കു സ്വയം നിങ്ങളെ പരിപാലിക്കാനോ 
നിങ്ങളുടെ തര്‍ക്കങ്ങളെല്ലാം പരിഹരിക്കാനോ 
കഴിയില്ല. 3അതിനാല്‍ ഞാന്‍ നിങ്ങളോടു പറ 
ഞ്ഞു: “ഓരോ ഗോത്രത്തില്‍നിന്നും ഓരോ പുരു 
ഷന്മാരെ വീതം തെരഞ്ഞെടുക്കുക. ഞാനവരെ 
നിങ്ങള്‍ക്കുമേല്‍ നേതാക്കളായി വാഴിക്കാം. 
അനുഭവവും പരിചയവും ഉള്ള വിവേകമതി 
കളെ വേണം തെരഞ്ഞെടുക്കാന്‍.” 

14“നിങ്ങള്‍ പറഞ്ഞു, “അതു കൊള്ളാവുന്ന 
കാര്യമാണ്‌.” 

15*അതിനാല്‍ നിങ്ങള്‍ നിങ്ങളുടെ ഗോത്രങ്ങ 
ളില്‍നിന്നും തെരഞ്ഞെടുത്ത വിവേകശാലി 
കളും പരിചയമുള്ളവരുമായവരെ ഞാന്‍ നിങ്ങ 
ളുടെ നേതാക്കളാക്കി. അങ്ങനെ, ഞാന്‍ നിങ്ങ 
ള്‍ക്കു സഹസ്ധരാധിപന്മാരെയും ശതാധിപന്മാ 
രെയും അര്‍ദ്ധശതാധിപന്മാരെയും ദശാധിപ 
ന്മാരെയും നല്‍കി. നിങ്ങളുടെ ഓരോ ഗോത്ര 
ത്തിനും ഉദ്യോഗസ്ഥ പ്രമാണിമാരെയും ഞാന്‍ 
നല്‍കി. 

16*ആ സമയം ഞാന്‍ ആ ന്യായാധിപന്മാ 
രോടു പറഞ്ഞു, “നിങ്ങളുടെയാളുകള്‍ക്കിടയി 
ലുള്ള തര്‍ക്കങ്ങള്‍ ശ്രദ്ധിക്കുക. ഓരോ പ്രശ്ന 
ത്തിലും വിധി പറയുമ്പോള്‍ നിങ്ങള്‍ നീതി 
പുലര്‍ത്തുക. രണ്ട്‌ യിന്ധായേലുകാര്‍ തമ്മിലാ 
ണോ ഒരു യിസ്രായേലുകാരനും ഒരു വിദേ 
ശിയും തമ്മിലാണോ തര്‍ക്കം എന്നതല്ല പ്രശ്നം. 
ഓരോന്നും നിങ്ങള്‍ ന്യായമായി വിധിക്കണം. 
17വിധി നടത്തുമ്പോള്‍ ഒരാള്‍ മറ്റൊരാളെക്കാള്‍ 
പ്രധാനിയാണോ എന്നൊന്നും നിങ്ങള്‍ ചിന്തി 
ക്കരുത്‌. എല്ലാവരേയും ഒരുപോലെ വേണം കരു 
താന്‍. നിങ്ങളുടെ തീരുമാനം ദൈവത്തില്‍ 
നിന്നുള്ളതാകയാല്‍ നിങ്ങള്‍ ആരെയും ഭയപ്പെ 
ടരുത്‌. പക്ഷേ നിങ്ങള്‍ക്ക്‌ ഏതെങ്കിലും തര്‍ക്ക 
ത്തില്‍ വിധി പറയാന്‍ പ്രയാസം തോന്നുന്നു 
വെങ്കില്‍ അത്‌ എനിക്കു വിടുക. ഞാന്‍ വിധി 
പറയാം. 14അതേ സമയം നിങ്ങള്‍ ചെയ്യേണ്ട 
മറ്റെല്ലാ കാര്യങ്ങളും ഞാന്‍ പറഞ്ഞു. 








ചാരന്മാര്‍ കനാനിലേക്ക്‌ 

19“അനന്തരം നമ്മള്‍ നമ്മുടെ ദൈവമായ 
യഹോവയെ അനുസരിച്ചു. ഹോരേബ്പര്‍വ്വത 
ത്തില്‍നിന്ന്‌ നമ്മള്‍ അമോര്യരുടെ മലന്മ്രദേശ 
ത്തേക്കു പോയി. നിങ്ങള്‍ കണ്ട വലിയതും 
ഭീകരവുമായ മരുഭൂമിയിലൂടെയാണ്‌ നമ്മള്‍ 
സഞ്ചരിച്ചത്‌. നമ്മള്‍ കാദേശ്‌ ബര്‍ന്നേയയില്‍ 
എത്തി. 2അപ്പോള്‍ ഞാന്‍ നിങ്ങളോടു പറ 
ഞ്ഞു, “നിങ്ങളിപ്പോള്‍ അമോര്യരുടെ മലമ്പ്രദേ 
ശത്തേക്ക്‌ എത്തിയിരിക്കുന്നു. നമ്മുടെ ദൈവ 
മായ യഹോവ ഈ രാജ്യം നമുക്കു നല്‍കും. 





175 


2 ഇതാ നോക്കൂ! മലയിലേക്കു കയറി ആ ദേശം 
നിങ്ങളുടേതാക്കുക! നിങ്ങളുടെ പൂര്‍വ്വികന്മാ 
രുടെ ദൈവമായ യഹോവയുടെ ആജ്ഞയാ 
ണിത്‌. അതിനാല്‍ ഭയപ്പെടേണ്ട. ഒന്നിനെ 
റ്റിയും വ്യാകുലപ്പെടേണ്ടതില്ല.” 
22“പക്ഷേ നിങ്ങളെല്ലാം എന്‍െറയടുത്തു 
വന്നു പറഞ്ഞു, “നമുക്കാദ്യം ചിലരെ വിട്ട്‌ 
ആ സ്ഥലം പരിശോധിക്കാം. അവിടത്തെ ശക്ത 
വും ദുര്‍ബ്ലവുമായ ഭാഗങ്ങളേതൊക്കെയെന്ന്‌ 
അവര്‍ നോക്കി വരട്ടെ. എന്നിട്ടവര്‍ വന്ന്‌ നമ്മള്‍ 
ഏതു മാര്‍ഗ്ഗത്തിലാണ്‌ പോകേണ്ടതെന്നു പറ 
യട്ടെ. നമ്മള്‍ പോകേണ്ട നഗരങ്ങളെപ്പറ്റിയും 
അവര്‍ പറയും.” 
23“അതൊരു നല്ല ആശയമാണെന്ന്‌ എനിക്കു 
തോന്നി. അതിനാല്‍ ഞാന്‍ നിങ്ങളുടെ ഗോത്ര 
ത്തില്‍നിന്നും ഒരാളെ വീതം, അതായത്‌ നിങ്ങ 
ള്‍ക്കിടയില്‍നിന്നും പന്ത്രണ്ടുപേരെ തെരഞ്ഞെ 
ടുത്തു. 24അനന്തരം അവര്‍ മലമുകളിലേക്ക്‌ 
സ്ഥലപരിശോധനയ്ക്കു പോയി. എസ്‌കോല്‍ 
താഴ്വരയിലെത്തി അവര്‍ അവിടം പരിശോ 
ധിച്ചു. അവിടെ നിന്നും ശേഖരിച്ച കൂറെ 
പഴങ്ങള്‍ അവര്‍ തിരികെ വന്നപ്പോള്‍ കൊണ്ടു 
വന്നു. ആ സ്ഥലത്തെപ്പറ്റി അവര്‍ നമ്മോടു 
പറഞ്ഞു. അവര്‍ പറഞ്ഞു, 'നമ്മുടെ ദൈവമായ 
യഹോവ ഒരു നല്ല സ്ഥലമാണ്‌ നമുക്കു നല്‍കു 
ന്നത്‌! 26“പക്ഷേ അങ്ങോട്ടു പോകാന്‍ നിങ്ങള്‍ 
വിസമ്മതിച്ചു. നിങ്ങളുടെ ദൈവമായ 
യഹോവയെ അനുസരിക്കാന്‍ നിങ്ങള്‍ കൂട്ടാ 
ക്കിയില്പ. 7അവനവനന്‍െറ കൂടാരങ്ങളിലെത്തി 
നിങ്ങള്‍ പിറുപിറുക്കാ൯ തുടങ്ങി. നിങ്ങള്‍ പറ 
ഞ്ഞു, “യഹോവ നമ്മളെ വെറുക്കുന്നു! അമോ 
രൃര്‍ നമ്മളെ നശിപ്പിക്കാ൯വേണ്ടി മാത്രമാണ്‌ 
അവന്‍ നമ്മെ ഈജിപ്തില്‍നിന്നും കൊണ്ടു 
വന്നത്‌. 28നമ്മള്‍ ഇനി എവിടെ പോകും? 
നമ്മുടെ സഹോദരന്മാരുടെ വിവരണം നമ്മെ 
ഭയപ്പെടുത്തുന്നു. അവര്‍ പറഞ്ഞു: അവിടുത്തു 
കാര്‍ നമ്മേക്കാള്‍ വലിയവരും ഉയരം കൂടിയ 
വരുമാണ്‌! നഗരങ്ങള്‍ വലുതും നഗരഭിത്തികള്‍ 
ആകാശംമുട്ടെ പൊക്കമുള്ളതുമാണ്‌! രാക്ഷസ 
ന്മാരെ ഞങ്ങളവിടെ കാണുകയും ചെയ്തു! 
29“അതിനാല്‍ ഞാന്‍ നിങ്ങളോടു പറഞ്ഞു, 
“നിങ്ങള്‍ പരിഭൂമിക്കരുത്‌! അവരെ ഭയപ്പെടുക 
യും അരുത്‌! നിങ്ങളുടെ ദൈവമായ യഹോവ 
നിങ്ങള്‍ക്കുമുമ്വപേ പോവുകയും നിങ്ങള്‍ക്കു 
വേണ്ടി യുദ്ധം ചെയ്യുകയും ചെയ്യും. ഈജി 
പ്തില്‍ ചെയ്തതുപോലെ തന്നെ അവനിതു 
ചെയ്യും. 31അവിടെയും മരുഭൂമിയിലും അവന്‍ 




















ആവര്‍ത്തനം 1:21-2:4 


ജ്ഞയെടുത്തു. അവന്‍ പറഞ്ഞു, 3ട്ഇപ്പോള്‍ 
ജീവിക്കുന്ന ദുഷ്ടന്മാരായ നിങ്ങള്‍ക്ക്‌ നിങ്ങ 
ളുടെ പൂര്‍വ്വികര്‍ക്കു ഞാന്‍ വാഗ്ദാനം ചെയ്ത 
നന്മനിറഞ്ഞ ദേശത്തേക്കു പ്രവേശിക്കാനാ 
വില്ല. 3യെഫുന്നെയുടെ പുത്രനായ കാലേബു 
മാത്രമേ ആ സ്ഥലം കാണുകയുള്ളൂ. അവന്‍ 
നടന്ന ഭൂമി ഞാന്‍ കാലേബിനു നല്‍കും. ആ 
സ്ഥലം ഞാന്‍ കാലേബിനന്‍െറ പി൯ഗാമിക 
ള്‍ക്കു നല്‍കും. കാരണമെന്തെന്നാല്‍ കാലേബ്‌ 
എന്റെറ കല്വനകളെല്ലാം അനുസരിച്ചു.” 
37“നിങ്ങള്‍ മൂലം യഹോവ എന്നോടും 
കോപിച്ചു. അവന്‍ എന്നോടു പറഞ്ഞു, 
“മോശെ, നിനക്കും ആ രാജ്യത്തേക്കു പ്രവേശന 
മില്ല. 38എന്നാല്‍ നൂന്റെ പുത്രനും നിന്‍െറ 
സഹായിയുമായ യോശുവ അവിടെ പ്രവേ 
ശിക്കും. യിസ്രായേല്‍ജനതയെ ആ സ്ഥലം 
സ്വന്തമാക്കാന്‍ നയിക്കുന്നത്‌ യോശൂവ ആക 
യാല്‍ അവനെ പ്രോത്സാഹിപ്പിക്കുക.” 
39“യഹോവ നമ്മോടു പറഞ്ഞു, “നിങ്ങളുടെ 
കൊച്ചുകുട്ടികളെ ശത്രുക്കള്‍ പിടിച്ചുകൊണ്ടു 
പോകുമെന്ന്‌ നിങ്ങള്‍ പറഞ്ഞു. പക്ഷേ ആ 
കുട്ടികള്‍ ആ സ്ഥലത്തേക്കു പ്രവേശിക്കും. 
ശരിയും തെറ്റും തിരിച്ചറിയാന്‍ പ്രായമാകാത്ത 
തിനാല്‍ നിങ്ങളുടെ തെറ്റിന്‌ ആ കുഞ്ഞുങ്ങളെ 
ഞാന്‍ കുറ്റപ്പെടുത്തുകയില്ല. അതിനാല്‍ അവ 
ര്‍ക്കു ഞാന്‍ ആ സ്ഥലം നല്‍കും. നിങ്ങളുടെ 
കൂട്ടികള്‍ ആ സ്ഥലം സ്വന്തമാക്കും. പക്ഷേ 
നിങ്ങള്‍, തിരിഞ്ഞ്‌ ചെങ്കടലിലേക്കുള്ള വഴിയേ 
മരുഭൂമിയിലേക്കു നടക്കുക.” 
4അപ്പോള്‍ നിങ്ങള്‍ പറഞ്ഞു, “മോശെ, 
യഹോവയ്ക്കെതിരെ ഞങ്ങള്‍ പാപം ചെയ്തി 
രിക്കുന്നു. പക്ഷേ ഇനി നമുക്കു പോയി ദൈവ 
മായ യഹോവ മുമ്പു കല്പിച്ചതുപോലെ യുദ്ധം 
ചെയ്യാം. 'അനന്തരം നിങ്ങളോരോരുത്തരും അവ 
രവരുടെ ആയുധങ്ങളെടുത്തു. മലമ്പ്ര ദേശത്തെ 
തോല്പിക്കുക എളുപ്പമാണെന്ന്‌ നിങ്ങള്‍ കുരുതി. 
42*എന്നാല്‍ യഹോവ എന്നോടു പറഞ്ഞു, 
അങ്ങോട്ടു കയറുകയോ യുദ്ധം ചെയ്യുകയോ 
അരുതെന്ന്‌ അവരോടു പറയുക. എന്തുകൊ 
ണ്ടെന്നാല്‍, ഞാന്‍ അവരോടൊപ്പമില്പാത്ത 
തിനാല്‍ ശത്രുക്കള്‍ അവരെ തോല്ലിക്കും.” 
43“ഞാന്‍ നിങ്ങളോടു സംസാരിച്ചെങ്കിലും 
നിങ്ങള്‍ അതത്ര കാര്യമാക്കിയില്ല. യഹോവ 
യുടെ കല്പന നിങ്ങള്‍ അനുസരിച്ചില്ല. സ്വന്തം 
ശക്തി ഉപയോഗിച്ചു വിജയിക്കാമെന്നു 
നിങ്ങള്‍ കരുതി. അതിനാല്‍ നിങ്ങള്‍ മലയി 
ലേക്കു കയറി. പക്ഷേ അവിടെ വസിച്ചിരുന്ന 




















നിങ്ങള്‍ക്കു മുമ്പേ പോകുന്നത്‌ നിങ്ങള്‍ കണ്ടു. 
നിങ്ങളുടെ ദൈവമാകുന്ന യഹോവ, ഒരാള്‍ 
തന്‍െറ മകനെ എന്നപോലെ നിങ്ങളെ എടു 
ത്തു കൊണ്ടുപോന്നു. ഈ സ്ഥലത്തേക്കുള്ള 
വഴിയിലെമ്പാടും യഹോവ നിങ്ങളെ പരിര 
ക്ഷിച്ചു കൊണ്ടുവന്നു.” 

32“പക്ഷേ എന്നിട്ടും നിങ്ങള്‍ ദൈവമായ 
യഹോവയില്‍ വിശ്വസിക്കുന്നില്ല! 33നിങ്ങള്‍ക്കു 
മുമ്പേ ചെന്ന്‌ അവന്‍ നിങ്ങള്‍ക്കു പാളയമടി 
ക്കാനുള്ള സ്ഥലം കണ്ടുപിടിച്ചു. രാത്രിയില്‍ 
അഗ്നിസ്തംഭത്തിലും പകല്‍ മേഘത്തിലും 
നിങ്ങള്‍ക്കുമുന്വേ നടന്ന്‌ അവന്‍ നിങ്ങളെ വഴി 
കാട്ടി. 





കനാനില്‍ പ്രവേശിക്കാന്‍ അനുവാദമില്ല 
34“നിങ്ങള്‍ പറഞ്ഞതു കേട്ട യഹോവയ്ക്കു 
കോപമുണ്ടായി. അവന്‍ ഒരു ശക്തമായ പ്രതി 


അമോര്യര്‍ നിങ്ങളോടു യുദ്ധം ചെയ്യാന്‍ വന്നു. 
തേനീച്ചക്കൂട്ടം പോലെ വന്ന്‌ അവര്‍ നിങ്ങളെ 
ആക്രമിച്ചു. സേയീര്‍ മൂതല്‍ ഹൊര്‍മ്മാവരെ 
അവര്‍ നിങ്ങളെ ഓടിച്ചു. 45അപ്പ്പോള്‍ നിങ്ങള്‍ 
തിരിച്ചു വന്ന്‌ യഹോവയോട്‌ രക്ഷയ്ക്കായി 
നിലവിളിച്ചു. എന്നാല്‍ യഹോവ നിങ്ങളെ 
ശ്രദ്ധിച്ചില്ല. 4അതിനാല്‍ നിങ്ങള്‍ വളരെ 
ക്കാലം കാദേശില്‍ തങ്ങി. 








യിസ്രായേലുകാര്‍ മരുഭൂമിയിലൂടെ അലയുന്നു 

“അനന്തരം യഹോവ എന്നോടു കല്പിച്ചത്‌ 

നമ്മള്‍ ചെയ്തു. നമ്മള്‍ ചെങ്കടലിലേ 
ക്കുള്ള വഴിയിലെ മരുഭൂമിയിലേക്കു മടങ്ങി. 
സേയീര്‍മലകള്‍ക്കു ചുറ്റും വളരെ നാള്‍ നടന്നു. 
അപ്പോള്‍ യഹോവ എന്നോടു പറഞ്ഞു, വള 
രെക്കാലം നിങ്ങള്‍ ഈ മലകള്‍ക്കു ചുറ്റിലും 
അലഞ്ഞു. വടക്കോട്ടു തിരിയുക. 4ജനങ്ങളോട്‌ 








ആവര്‍ത്തനം 2:5-30 


ഇങ്ങനെ പറയുക: നിങ്ങള്‍ സേയീരിലൂടെ 
പോവുക. ഈ ഭൂമി നിങ്ങളുടെ ബന്ധുക്കളായ 
ഏശാവിന്‍െറ പി൯ഗാമികളുടേതാണ്‌. അവ 
ര്‍ക്കു നിങ്ങളെ ഭയമായിരിക്കും. വളരെ ശ്രദ്ധി 
ക്കുക. അവരോട്‌ ഏറ്റുമുട്ടരുത്‌. അവരുടെ 
സ്ഥലത്ത്‌ ഒരടിസ്ഥലം പോലും ഞാന്‍ നിങ്ങ 
ള്‍ക്കു തരില്ല. എന്തുകൊണ്ടെന്നാല്‍ സേയീര്‍ 
മലമ്പ്രദേശം ഞാന്‍ ഏശാവിനു സ്വന്തമായി 
നല്‍കിയതാണ്‌. ഏശാവിന്‍െറ ജനതയില്‍ 
നിന്നും നിങ്ങള്‍ വാങ്ങുന്ന ഭക്ഷണത്തിനും 
വെള്ളത്തിനും നിങ്ങള്‍ വില കൊടുക്കണം. 
"നിങ്ങള്‍ ചെയ്ത എല്ലാ കാര്യത്തിലും നിങ്ങ 
ളുടെ ദൈവമായ യഹോവ നിങ്ങളെ അനുഗ്ര 
ഹിച്ചിട്ടുണ്ടെന്ന കാര്യം നിങ്ങള്‍ ഓര്‍മ്മിക്കുക. 
നിങ്ങള്‍ മഹാമരുഭൂമിയിലൂടെ നടന്ന കാര്യം 
അവനറിയാം. ഈ നാല്പതു വര്‍ഷവും നിങ്ങ 
ളുടെ ദൈവമായ യഹോവ നിങ്ങളോടൊച്പ 
മുണ്ടായിരുന്നു. നിങ്ങള്‍ക്കു വേണ്ടതെല്ലാം കിട്ടു 
കയും ചെയ്തിരുന്നു.” 

“അതിനാല്‍ നമ്മള്‍ സേയീരില്‍ വസിക്കുന്ന 
നമ്മുടെ ബന്ധുക്കളായ ഏശാവിന്‍െറ പിന്മുറ 
ക്കാരെ കടന്നുപോയി. യോര്‍ദ്ദാന്‍താഴ്വരയില്‍ 
നിന്നും ഏലാത്ത്‌, എസ്യോന്‍-ഗേബെര്‍ എന്നീ 
പട്ടണങ്ങളിലേക്കുള്ള വഴിയേ നമ്മള്‍ പോയി. 
മോവാബിലെ മരുഭൂമിയിലേക്കുള്ള വഴിയി 
ലേക്കു നമ്മള്‍ തിരിഞ്ഞു. 











യിസ്രായേല്‍ജനത ആര്‍ എന്ന ദേശത്ത്‌ 

“യഹോവ എന്നോടു പറഞ്ഞു, 'മോവാബൂ 
കാരെ പീഡി പ്പിക്കരുത്‌. അവര്‍ക്കെതിരെ യുദ്ധം 
തുടങ്ങരുത്‌. അവരുടെ സ്ഥലം ഒട്ടും ഞാന്‍ 
നിങ്ങള്‍ക്കു തരില്ല. ലോത്തിന്‍െറ പിന്‍ഗാമിക 
ളായ അവര്‍ക്കു ഞാന്‍ നല്‍കിയതാണ്‌ ആര്‍ 
നഗരം.” 

10മുമ്പ്‌, ഏമ്യരായിരുന്നു ആര്‍ ദേശത്തു താമ 
സിച്ചിരുന്നത്‌. അതിശക്തരായ അനേകം പേര്‍ 
അവിടെ ഉണ്ടായിരുന്നു. അവര്‍ വളരെ പൊക്ക 
മുള്ളവരും അനാക്യരെപ്പോലെയുള്ളവരുമായി 
രുന്നു. 11രെഫായിയരുടെ ഭാഗമായിരുന്നു അനാ 
ക്ൃര്‍. ഏമ്യരും രെഫായിയരായിരുന്നുവെന്ന്‌ 
ജനങ്ങള്‍ കരുതി. പക്ഷേ മോവാബുകാര്‍ 
അവരെ ഏമ്യര്‍ എന്നു വിളിച്ചു. 12ഹോര്യരും 
മുന്പ്‌ സേയീരില്‍ വസിച്ചിരുന്നുവെങ്കിലും 
ഏശാവിന്‍െറ ജനത അവരുടെ ദേശം പിടിച്ചെ 
ടുത്തു. യഹോവ നല്‍കിയ ഭൂമി യിസ്രായേ 
ലൂകാര്‍ സ്വന്തമാക്കിയതൂ പോലെ തന്നെയാ 
യിരുന്നു അത്‌. 

13“യഹോവ എന്നോടു പറഞ്ഞു, “ഇനി സേ 
രെദു താഴ്വരയുടെ മറുവശത്തേക്കു പോവുക” 
അതിനാല്‍ നമ്മള്‍ സേരെദുതാഴ്വര മുറിച്ചു 
കടന്നു. 14നമ്മള്‍ കാദേശ്ബര്‍ന്നേയ വിട്ട്‌ 
സേരെദുതാഴ്വര കടക്കും വരെ മുപ്പത്തെട്ട്‌ 
വര്‍ഷമായിരുന്നു. നമ്മുടെ പാളയത്തില്‍ ആ 
തലമുറയിലുണ്ടായിരുന്ന ഭടന്മാരെല്ലാം മരിച്ചു. 
അതു സംഭവിക്കുമെന്ന്‌ യഹോവ നിശ്ചയിച്ചി 
രുന്നു. 15അവരെല്പാം നമ്മുടെ പാളയത്തില്‍ 
നിന്നും ചത്തൊടുങ്ങുംവരെ യഹോവ അവര്‍ 
ക്കെതിരായിരുന്നു. 

16“പടയാളികളെല്ലാം മരിച്ചതിനു ശേഷം, 
യഹോവ എന്നോടു പറഞ്ഞു, 18ഇന്നു 
നിങ്ങള്‍ ആര്‍ ദേശത്തിന്‍റെ അതിര്‍ത്തി കടന്ന്‌ 
മോവാബിലേക്കു പോവുക. 19അമ്മോന്ൃയരുടെ 
അടുത്തേക്ക്‌ നിങ്ങള്‍ പോകും. അവരെ ഉപ്ദ്ര 
വിക്കരുത്‌. അവരോട്‌ യുദ്ധം ചെയ്യരുത്‌. കാരണം 








176 


അവരുടെ ദേശത്തില്‍ അല്പം പോലും ഞാന്‍ 
നിങ്ങള്‍ക്കു തരില്ല. എന്തെന്നാല്‍ ലോത്തിന്‍റെ 
പിന്‍ഗാമികളായ അവര്‍ക്കു ഞാന്‍ നല്‍കിയ 
താണ്‌ ആ സ്ഥലം.” 

20രെഫിയാമിന്‍െറ നാട്‌ എന്നും ആ രാജ്യം 
അറിയപ്പെടുന്നു. മുമ്പ്‌ രെഫിയാംകാരനായി 
രുന്നു അവിടെ താമസിച്ചിരുന്നത്‌. അമ്മോന്യര്‍ 
അവരെ സംസുമ്മ്യര്‍ എന്നു വിളിച്ചു. 2സംസു 
മ്മൃര്‍ അനേകം പേര്‍ അവിടെയുണ്ടായിരുന്നു. 
അവര്‍ അതിശക്തരുമായിരുന്നു. അനാക്യരെ 
പ്പോലെ ഉയരം കൂടിയവരായിരുന്നു അവര്‍. 
പക്ഷേ സംസുമ്മ്യരെ നശിപ്പിക്കാന്‍ യഹോവ 
അമ്മോന്യരെ സഹായിച്ചു. അമ്മോന്യര്‍ ആ 
സ്ഥലം കയ്യടക്കി ഇപ്പോള്‍ അവിടെ താമസി 
ക്കുന്നു. 2ഏശാവിന്‍െറ ജനതയോടും ദൈവം 
അങ്ങനെ തന്നെ ചെയ്തു. മുമ്പ്‌ ഹോര്യരായി 
രുന്നു സേയീരില്‍ വസിച്ചിരുന്നത്‌. ഏശാ 
വിന്‍റെ പിന്‍ഗാമികള്‍ ഇപ്പോഴും അവിടെ 
താമസിക്കുന്നു. മ്കഫ്തോര്യരോടും ദൈവം 
അങ്ങനെ തന്നെ ചെയ്തു. ഗസ്സയ്ക്കു ചുറ്റുമുള്ള 
പട്ടണങ്ങളില്‍ അവ്യരായിരുന്നു വസിച്ചിരു 
ന്നത്‌. പക്ഷേ കഫ്തോരില്‍നിന്നു വന്ന ചിലര്‍ 
അവ്യരെ നശിപ്പിച്ചു. കഫ്തോരില്‍നിന്നു വന്ന 
അവര്‍ ആ ദേശം കയ്യടക്കി ഇപ്പോള്‍ അവിടെ 
വസിക്കുന്നു. 














അമോര്യരോടു യുദ്ധം ചെയ്യുന്നു 

24“യഹോവ എന്നോടു പറഞ്ഞു, “അര്‍ 
ന്നോന്‍താഴ്വര മുറിച്ചു കടക്കാന്‍ ഒരുങ്ങുക. 
ഹെശ്ബോന്‍െറെ രാജാവും അമോര്യനുമായ 
സീഹോനെ തോല്പിക്കാന്‍ ഞാന്‍ നിങ്ങളെ 
സഹായിക്കാം. അവന്‍െറ രാജ്യം കയ്യടക്കാന്‍ 
നിങ്ങളെ ഞാനനുവദിക്കാം. അതിനാല്‍ അവ 
നോടു യുദ്ധം ചെയ്ത്‌ അവന്‍െറ രാജ്യം കയ്യ 
ടക്കുക. 25ഇന്ന്‌ എല്ലായിടവുമുള്ളവര്‍ നിങ്ങളെ 
ഭയപ്പെടുന്നതു പോലെ ഞാനാക്കിത്തീര്‍ക്കാം. 
നിങ്ങളെപ്പറ്റിയുള്ള വാര്‍ത്തകള്‍ കേട്ട്‌ അവര്‍ 
ഭയന്നു വിറയ്ക്കും.” 

26“നമ്മള്‍ കെദേമോത്തു മരുഭൂമിയിലായിരു 
ന്നപ്പോള്‍ ഹെശ്ബോനിലെ രാജാവായ 
സീഹോന്‍െറയടുത്തേക്ക്‌ ഞാന്‍ സന്ദേശവമാ 
യി ആളെ അയച്ചു. സന്ദേശവാഹകര്‍ സീഹോ 
നു സമാധാനം വാഗ്ദാനം ചെയ്തു. അവര്‍ 
പറഞ്ഞു, 27ഞങ്ങളെ നിങ്ങളുടെ രാജ്യത്തുകൂടി 
കടന്നുപോകാന്‍ അനുവദിക്കുക. പാതയിലൂടെ 
മാത്രം ഞങ്ങള്‍ പോകാം. വഴിയില്‍നിന്നും 
ഞങ്ങള്‍ ഇടത്തോട്ടോ വലത്തോട്ടോ ഇറങ്ങുക 
യില്ല. നിങ്ങളുടെ നാട്ടില്‍നിന്നും തിന്നുന്ന 
ഭക്ഷണത്തിനും കുടിക്കുന്ന വെള്ളത്തിനും 
ഞങ്ങള്‍ വെള്ളിയില്‍ വില തരാം. നിങ്ങളുടെ 
രാജ്യത്തുകൂടി കടന്നുപോവുകയേ ഞങ്ങള്‍ക്കു 
വേണ്ടൂ. 23യോര്‍ദ്ദാന്‍നദി കടന്ന്‌, ഞങ്ങളുടെ 
ദൈവമായ യഹോവ ഞങ്ങള്‍ക്കു തരുന്ന ഭൂമി 
യിലേക്കു ഞങ്ങള്‍ പ്രവേശിക്കുംവരെ നിങ്ങ 
ളുടെ രാജ്യത്തുകൂടി കടന്നുപോകുവാന്‍ ഞങ്ങ 
ളെ അനുവദിക്കുക. മറ്റു ജനതകളായ സേയീ 
രില്‍ വസിക്കുന്ന ഏശാവിന്‍െറ ജനതയും 
ആരില്‍ വസിക്കുന്ന മോവാബ്ൃരും തങ്ങളുടെ 
രാജ്യത്തു കൂടി ഞങ്ങളെ കടത്തി വിട്ടു.” 

“പക്ഷേ, ഹെശ്ബോനിലെ രാജാവായ 
സീഹോന്‍ നമ്മളെ അവന്‍െറ രാജ്യത്തു കൂടി 
കടത്തിവിട്ടില്ല. നിങ്ങളുടെ ദൈവമായ 
യഹോവ അവനെ കഠിനഹൃദയനാക്കി. നിങ്ങ 
ള്‍ക്കു സീഹോന്‍രാജാവിനെ തോല്പിക്കാന്‍ കഴി 











177 


യുന്നതിനാണ്‌ യഹോവ ഇതു ചെയ്തത്‌. സത്യ 
ത്തില്‍ അതു സംഭവിച്ചുവെന്ന്‌ ഇന്നു നാമറി 
യുന്നു!” 31“യഹോവ എന്നോടു പറഞ്ഞു, “സീ 
ഹോന്‍ രാജാവിനെയും അവന്‍െറ രാജ്യ 
ത്തെയും ഞാന്‍ നിങ്ങള്‍ക്കു തരുന്നു. അവന്‍െറ 
ഭൂമി സ്വന്തമാക്കുക!" 

32“സീഹോനരാജാവും അവന്‍െറ ജനതയും 
നമ്മോടു യുദ്ധം ചെയ്യാന്‍ യാഹാസില്‍ വന്നു. 
പക്ഷേ നമ്മുടെ ദൈവമായ യഹോവ 
അവനെ നമുക്കു തന്നു. സീഹോന്‍൯രാജാവിനെ 
യും അവന്‍െറ പുത്രന്മാരെയും അവന്‍െറ മുഴു 
വന്‍ ജനതയെയും നാം കീഴടക്കി. 34അപ്പോള്‍ 
സീഹോന്‍ രാജാവിന്‍൯േറതായിരുന്ന എല്ലാ നഗ 
രങ്ങളും നമ്മള്‍ പിടിച്ചടക്കി. എല്ലാ നഗരങ്ങ 
ളിലുമുള്ള ജനങ്ങളെയാകമാനം-സ്ത്രീകളെയും 
പുരുഷന്മാരെയും കുട്ടികളെയും- നാം നശി 
പ്പിച്ചു. ഒരുവനെയും നമ്മള്‍ ജീവനോടെ 
വിട്ടില്ല. 33ആ നഗരങ്ങളിലെ കന്നുകാലിക 
ളെയും വിലപിടിച്ച വസ്തുക്കളെയും മാത്രം 
നാം എടുത്തു. 3%അര്‍ന്നോന്‍താഴ്വരയുടെ അരി 
കിലുള്ള അരോവേര്‍ പട്ടണവും താഴ്വരയുടെ 
മദ്ധ്യത്തിലുള്ള ഒരു പട്ടണവും നമ്മള്‍ കീഴടക്കി. 
അര്‍ന്നോന്‍ താഴ്വരയ്ക്കും ഗിലെയാദിനും ഇട 
യ്ക്കുള്ള എല്ലാ നഗരങ്ങളും കീഴടക്കാന്‍ 
യഹോവ നമ്മെ അനുവദിച്ചു. ഒരു നഗരവും 
നമുക്കു ശക്തമായി തോന്നിയില്ല. 37പക്ഷേ 
നിങ്ങള്‍ അമ്മോന്യരുടെ ദേശത്തേക്കു പോയ 
തേ ഇല്ല. യബോക്ക്‌ നദീ തീരത്തേക്കോ മലന്മ്ര 
ദേശത്തേക്കോ നഗരങ്ങളിലേക്കോ നിങ്ങള്‍ 
പോയില്ല. നമുക്കായി ദൈവമായ യഹോവ 
അനുവദിക്കാത്ത ഒരു സ്ഥലത്തേക്കും നിങ്ങള്‍ 
സമീപിച്ചില്ല. 











ബാശാ൯ന്‍ജനതയുമായി യുദ്ധം ചെയ്യുന്നു 
“നമ്മള്‍ തിരിഞ്ഞ്‌ ബാശാനിലേക്കുള്ള വഴി 
യിലൂടെ പോയി. എദ്രെയില്‍വച്ച്‌ ബാശാ 
നിലെ ഓഗുരാജാവ്‌ തന്‍െറ സൈന്യവുമായി 
യുദ്ധത്തിനു വന്നു. യഹോവ എന്നോടു പറ 
ഞ്ഞു,” ഓഗിനെ ഭയപ്പെടേണ്ട. അവനെ നിങ്ങ 
ള്‍ക്കു തരാന്‍ ഞാന്‍ തിരുമാനിച്ചു കഴിഞ്ഞു. 
അവന്‍െറ മുഴുവന്‍ ജനതയെയും അവന്‍െറ 
ദേശവും ഞാന്‍ നിങ്ങള്‍ക്കു നല്‍കും. ഹെള്‍ബോ 
നിലെ അമോര്യരാജാവായ സീഹോനെ 
തോല്ലിച്ചതു പോലെ നിങ്ങള്‍ അവനെ 
തോല്ലിക്കും.” 

“അങ്ങനെ നമ്മുടെ ദൈവമായ യഹോവ 
ബാശാനിലെ രാജാവായ ഓഗിനെ തോല്ലി 
ക്കാന്‍ നമ്മെ അനുവദിച്ചു. നമ്മള്‍ അവനെയും 
അവന്‍െറ ജനതയെയും നശിപ്പിച്ചു. അവരി 
ലാരും അവശേഷിച്ചില്ല. 4ഓഗിന്‌ അപ്പോഴുണ്ടാ 
യിരുന്ന എല്ലാ നഗരങ്ങളും നമ്മള്‍ സ്വന്തമാക്കി. 
ഓഗിന്‍െറ ജനതയില്‍നിന്ന്‌ നാം എല്ലാ നഗര 
ങ്ങളും പിടിച്ചുവാങ്ങി -ബാശാനില്‍ ഓഗിന്‍െറ 
രാജ്യമായ അര്‍ഗ്ഗോബുപ്ര ദേശത്തുള്ള അറു 
പതു നഗരങ്ങള്‍ നമ്മള്‍ കൈവശപ്പെടുത്തി. 
ഈ നഗരങ്ങളെല്ലാം വളരെ ശക്തങ്ങളായി 
രുന്നു. ഉയര്‍ന്ന ഭിത്തികളും വാതിലുകളും അവ 


ആവര്‍ത്തനം 2:31-3:18 


എല്ലാ പശുക്കളെയും മറ്റു വിലപിടിപ്പുള്ള 
സാധനങ്ങളെയും നമ്മള്‍ നമുക്കായി 
സൂക്ഷിച്ചു. 

8“അങ്ങനെ രണ്ട്‌ അമോര്യരാജാക്കന്മാരില്‍ 
നിന്നും നമ്മള്‍ ഭൂമി നേടി. യോര്‍ദ്ദാന്‍നദിയുടെ 
കിഴക്ക്‌, അര്‍ന്നോന്‍താഴ്വര മുതല്‍ ഹെര്‍മ്മോന്‍ 
പര്‍വ്വതം വരെയുള്ള സ്ഥലം നമ്മള്‍ കയ്യടക്കി. 
9സീദോനിലെ ജനത ഹെര്‍മ്മോന്‍പര്‍വ്വതത്തെ 
സിര്യോന്‍ എന്നു വിളിക്കുന്നു. അമോര്യരാകട്ടെ 
അതിനെ സെനീര്‍ എന്നാണ്‌ വിളിക്കുന്നത്‌. 

10“ഉയര്‍ന്ന സമതലത്തിലും ഗിലെയാദിലു 
മുള്ള എല്ലാ നഗരങ്ങളും നമ്മള്‍ സ്വന്തമാക്കി. 
ബാശാന്‍ മുഴുവനും സല്‍ക്കായിലേക്കും എദ്രെ 
യിലേക്കുമുള്ള വഴി മുഴുവന്‍ നമ്മുടേതാക്കി. 
സല്‍ക്കായും എദ്രെയും ബാശാനിലെ ഓഗു 
രാജാവിന്‍െറ രാജ്യത്തിലായിരുന്നു.” 

ബാശാനിലെ രാജാവായിരുന്നു ഓഗ്‌. 
ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന രെഫായി ജനത 
യില്‍ ഒരാളാണ്‌ അയാള്‍. ഇരുമ്പു കട്ടിലായി 
രുന്നു അയാളുടേത്‌. പതിമുന്നടി നീളവും 
ആറടി വീതിയും അതിനുണ്ടായിരുന്നു. അമ്മോ 
നയര്‍ താമസിക്കുന്ന രബ്ബനഗരത്തില്‍ ഈ കട്ടില്‍ 


ഇപ്പോഴുമുണ്ട്‌. 

















യോര്‍ദ്ദാന്‍നദിക്കു കിഴക്കുള്ള ദേശം 

12*അങ്ങനെ ആ ദേശം നമ്മള്‍ നമ്മൂടേതാക്കി. 
ആ ദേശത്തിന്‍െറ ഭാഗം ഞാന്‍ രൂബേന്‍, ഗാദൂ 
ഗോത്രക്കാര്‍ക്ക്‌ നല്‍കി. അര്‍ന്നോന്‍താഴ്വര 
യിലെ അരോവേര്‍മുതല്‍ ഗിലെയാദിലെ മല 
മ്രദേശങ്ങള്‍വരെ അവയിലെ നഗരങ്ങള്‍ ഉള്‍ 
പ്പെടെയുള്ള സ്ഥലങ്ങള്‍ ഞാന്‍ അവര്‍ക്കു 
നല്‍കി. ഗിലെയാദിന്‍െറ പകുതി മലമ്പ്രദേശ 
ങ്ങളും അവര്‍ക്കു ലഭിച്ചു. 3ഗിലെയാദിന്‍െറ 
മറ്റേ പകുതിയും ബാശാന്‍ പ്രദേശം മുഴുവനും 
മനശ്ശെയുടെ ഗോത്രത്തിന്‍െറ പകുതിക്ക്‌ ഞാന്‍ 
നല്‍കി.” (ഓഗിന്‍െറെ സാമ്രാജ്യമായിരുന്നു 
ബാശാന്‍. ബാശാന്‍െറ ഒരു ഭാഗം അര്‍ഗ്ഗോബ്‌ 
എന്നു വിളിക്കപ്പെട്ടു. രെഫായീംജനതയുടെ 
ദേശം എന്നും ഇതു വിളിക്കപ്പെട്ടു. 4മനശ്ശെ 
യുടെ ഗോത്രത്തില്‍നിന്നുള്ള യായീര്‍ അര്‍ഗ്ഗോ 
ബുപ്രദേശം മുഴുവന്‍ എടുത്തു. ഗെശൂരൃയരു 
ടെയും മാഖാതൃരുടെയും അതിര്‍ത്തിവരെ ആ 
പ്രദേശം വ്യാപിച്ചിരുന്നു. യായീര്‍ എന്നായി 
രുന്നു ആ പ്രദേശം വിളിക്കപ്പെട്ടത്‌. അതിനാല്‍ 
ഇന്നും ബാശാനിനെ യായീരിന്‍െറ പട്ടണങ്ങ 
ളെന്നു വിളിക്കുന്നു.) 

15“ഗിലെയാദ്‌ ഞാന്‍ മാഖീരിനു നല്‍കി. 
1ഗിലെയാദില്‍ ആരംഭിക്കുന്ന സ്ഥലം ഞാന്‍ 
രൂബേന്‍ ഗോത്രത്തിനും ഗാദുഗോത്രത്തിനും 
നല്‍കി. അര്‍ന്നോന്‍താഴ്വരയില്‍നിന്നും 
യബ്ോക്കുനദിവരെ ആ പ്രദേശം വ്യാപിച്ചി 
രുന്നു. താഴ്വരയുടെ മദ്ധ്യം ഒരു അതിരായി 
രുന്നു. യബ്ബോക്കുനദി അമ്മോന്യരുടെ അതിര്‍ 
ത്തിയായിരുന്നു. 17മരുഭൂമിക്കടുത്തുള്ള യോര്‍ 
ദ്ാ൯നദി അവരുടെ പടിഞ്ഞാറെ അതിരായി 
രുന്നു. ഗലീലത്തടാകം ആ പ്രദേശത്തിന്‍റെ 
വടക്കും ചാവുകടല്‍ തെക്കുമായിരുന്നു. പിസ്ഗ 




















യില്‍ ബലമുള്ള കമ്പികളും അവര്‍ക്കുണ്ടായി 
രുന്നു. ഭിത്തികളില്ലാത്ത പട്ടണങ്ങളും അവിടെ 
യുണ്ടായിരുന്നു. ഹെശ്ബോനിലെ സീഹോന്‍ 


യുടെ മലഞ്ചരിവിനു ചുവട്ടിലായിരുന്നു അത്‌. 
അവ കിഴക്കോട്ടാകുന്നു. 

18*ആ സമയം ആ ഗോത്രക്കാര്‍ക്ക്‌ ഞാന്‍ 
ഈ കല്പന നല്‍കി: “നിങ്ങളുടെ ദൈവമായ 








രാജാവിന്‍െറ നഗരങ്ങള്‍ നശിപ്പിച്ചതുപോലെ 
നമ്മള്‍ അവരെ തകര്‍ത്തു. സ്ത്രീകളും കുട്ടികളു 
മടക്കം എല്ലാ നഗരങ്ങളെയും ജനതയെയും 
നമ്മള്‍ പൂര്‍ണ്ണമായും നശിപ്പിച്ചു. പക്ഷേ 


യഹോവ നിങ്ങള്‍ക്കു വസിക്കാന്‍ യോര്‍ദ്ദാന്‍ 
നദിയുടെ ഈ തീരത്തുള്ള സ്ഥലം നല്‍കി. 
എന്നാല്‍ ഇപ്പോള്‍ നിങ്ങളുടെ പടയാളികള്‍ 


ആവര്‍ത്തനം 3:19-4:14 


തങ്ങളുടെ ആയുധങ്ങളെടുത്ത്‌ മറ്റ്‌ യിസ്രായേ 
ലുകാരെ നദിയുടെ മറുകരയിലേക്കു നയി 
ക്കണം. നിങ്ങളുടെ ഭാര്യമാരും കുട്ടികളും പശു 
ക്കളും (നിങ്ങള്‍ക്കനവധി പശുക്കളുണ്ടെന്നെനി 
ക്കറിയാം) ഇവിടെ ഞാന്‍ നിങ്ങള്‍ക്കു തന്ന 
നഗരങ്ങളില്‍ത്തന്നെ താമസിക്കണം. യോർ 
ദാന്‍നദിയുടെ മറുകരയില്‍ യഹോവ അവ 
ര്‍ക്കു നല്‍കുന്ന ഭൂമി സ്വന്തമാക്കാന്‍ മറ്റ്‌ യിസ്രാ 
യേലുകാരെ നിങ്ങള്‍ സഹായിക്കണം. 
യഹോവ നിങ്ങള്‍ക്കു ചെയ്തു തന്നതു പോലെ 
അവര്‍ക്ക്‌ അവിടെ സമാധാനം നല്‍കും വരെ 
അവരെ സഹായിക്കുക. എന്നിട്ട നിങ്ങള്‍ ഇവി 
ടെ ഞാന്‍ നിങ്ങള്‍ക്കു തന്ന ഈ സ്ഥലത്തേക്കു 
തിരിച്ചുവരിക.” 

21“അനന്തരം ഞാന്‍ യോശുവയോടു പറ 
ഞ്ഞു, “ഈ രണ്ടു രാജാക്കന്മാരോട്‌ നിന്‍െറ 
ദൈവമായ യഹോവ ചെയ്തതിനൊക്കെ നീ 
സാക്ഷിയാണ്‌. നീ പ്രവേശിക്കുന്ന എല്ലാ 
സാമ്രാജ്യങ്ങളോടും യഹോവ അതുതന്നെ 
ചെയ്യും. 

22ഈ ദേശങ്ങളിലെ രാജാക്കന്മാരെ ഭയക്കരുത്‌. 
കാരണം നിന്‍െറ ദൈവമായ യഹോവ നിനക്കു 
വേണ്ടി യുദ്ധം ചെയ്യും.” 








മോശെയ്ക്ക്‌ കനാനിലേക്കു പ്രവേശനമില്ല 

23*അനന്തരം എനിക്കുവേണ്ടി എന്തെങ്കിലും 
പ്രത്യേകമായി ചെയ്യാന്‍ ഞാന്‍ യഹോവ 
യോടു യാചിച്ചു. ഞാന്‍ പറഞ്ഞു, 24 എന്‍െറ 
യജമാനനായ യഹോവേ, അങ്ങയുടെ ഭൃത്യ 
നാണു ഞാന്‍. അങ്ങയുടെ അത്ഭുതകരവും 
ശക്തവുമായ കാര്യങ്ങളുടെ ഒരു ചെറിയ ഭാഗം 
മാത്രമേ അങ്ങ്‌ എന്നോടു കാട്ടിയിട്ടുള്ളുവെന്ന്‌ 
എനിക്കറിയാം. അങ്ങയുടേതു പോലെ അത്ഭു 
തകരവും ശക്തവുമായ കാര്യങ്ങള്‍ ചെയ്യാന്‍ 
ഭൂമിയിലോ സ്വര്‍ഗ്ഗത്തിലോ വേറെ ദൈവമില്ല! 

25യോര്‍ദ്ദാന്‍നദി മുറിച്ചുകടന്ന്‌ മറുകരയില്‍ 
ആ നല്ല ഭൂമി കാണാന്‍ എന്നെ അനുവദിച്ചാ 
ലും. മനോഹരമായ ആ മലമ്പ്രദേശവും ലെബാ 
നോനും കാണാന്‍ എന്നെ അനുവദിച്ചാലും.” 

26“പക്ഷേ നിങ്ങള്‍ മൂലം യഹോവ എന്നോടു 
വളരെ കോപിച്ചിരുന്നു. എന്നെ ശ്രദ്ധിക്കാന്‍ 
പോലും അവന്‍ കൂട്ടാക്കിയില്ല. യഹോവ 
എന്നോടു പറഞ്ഞു, “അതുമതി! ഇതെപ്പറ്റി 
മറ്റൊരു വാക്കു പറയരുത്‌. 2പിസ്ഗമലയുടെ 
മുകളിലേക്കു പോവുക. പടിഞ്ഞാറും വടക്കും 
തെക്കും കിഴക്കും നോക്കുക. നിന്‍െറ കണ്ണുകള്‍ 
കൊണ്ട്‌ ഇതെല്ലാം കാണും. പക്ഷേ നിനക്കൊ 
രിക്കലും യോര്‍ദ്ദാന്‍നദിയുടെ മറുകരയിലേക്കു 
പോകാനാവില്ല. നീ യോശുവയ്ക്ക്‌ നിര്‍ദ്ദേശ 
ങ്ങള്‍ നല്‍കുക. അവനെ പ്രോത്സാഹിപ്പിക്കുക. 
അവനെ ശക്തനാക്കുക. കാരണമെന്തെന്നാല്‍ 
യോശുവയാണ്‌ ജനങ്ങളെ യോര്‍ദ്ദാന്‍നദിയുടെ 
മറുകരയിലേക്കു നയിക്കേണ്ടത്‌. നിനക്ക്‌ ആ 
നാട്‌ കാണാം. പക്ഷേ യോശുവ വേണം ജന 
ങ്ങളെ ആ ദേശത്തിലേക്കു നയിക്കാന്‍. ആ 
ദേശം കൈവശമാക്കി അതില്‍ താമസിക്കാന്‍ 
അവരെ അവന്‍ സഹായിക്കും.” 2*അതിനാല്‍ 
ബേത്ത്പെയോരിനന്‍െറ മറുകരയിലെ താഴ്വര 
യില്‍ നമ്മള്‍ വസിച്ചു.” 














ദൈവത്തിന്‍െറ നിയമങ്ങളനുസരിക്കാന്‍ 
ജനങ്ങളോട്‌ മോശെ പറയുന്നു 
4 “യിസ്രായേലേ, ഞാന്‍ നിന്നെ പഠിപ്പി 
ക്കുന്ന നിയമങ്ങളും കല്പനകളും ശ്രദ്ധിക്കുക. 


178 


അവ അനുസരിച്ചു ജീവിക്കുക. അനന്തരം 
യഹോവ, നിങ്ങളുടെ പൂര്‍വ്വികരുടെ ദൈവം, 
നിങ്ങള്‍ക്കു തരുന്ന ദേശത്തേക്കു പ്രവേശിച്ച്‌ 
നിങ്ങള്‍ക്കതു സ്വന്തമാക്കാം. 2എനന്‍െറ കല്പന 
യോട നിങ്ങള്‍ ഒന്നും ചേര്‍ക്കുകയോ ഒന്നും 
എടുത്തു മാറ്റുകയോ ചെയ്യരുത്‌. ഞാന്‍ നിങ്ങ 
ള്‍ക്കൂ തന്ന, നിങ്ങളുടെ ദൈവമായ യഹോവ 
യുടെ കല്പനകള്‍ നിങ്ങള്‍ അനുസരിക്കണം. 

3*ബാല്‍പെയോരില്‍ യഹോവ ചെയ്തതെ 
ന്താണെന്ന്‌ നിങ്ങള്‍ കണ്ടു. നിങ്ങളുടെ ദൈവ 
മായ യഹോവ, ആ സ്ഥലത്ത്‌ വ്യാജദൈവമായ 
ബാലിനെ അനുഗമിച്ചതിന്‌ നിങ്ങളുടെ ജന 
തയെ മുഴുവന്‍ നശിപ്പിച്ചു. പക്ഷേ നിങ്ങളുടെ 
ദൈവമായ യഹോവയെ അനുഗമിച്ച നിങ്ങളെ 
ല്ലാവരും ഇന്നും ജീവിക്കുന്നു. 

“എന്‍െറ ദൈവമായ യഹോവ എന്നോടു 
കല്ലിച്ച നിയമങ്ങളും ചട്ടങ്ങളും ഞാന്‍ നിങ്ങളെ 
പഠിപ്പിച്ചു. നിങ്ങള്‍ പ്രവേശിച്ചു സ്വന്തമാ 
ക്കാന്‍ പോകുന്ന ഭൂമിയില്‍ നിങ്ങള്‍ക്ക്‌ അനുസ 
രിക്കാനുതകുംവിധമാണ്‌ ഈ നിയമങ്ങള്‍ ഞാന്‍ 
നിങ്ങളെ പഠിപ്പിച്ചത്‌. 'ഈ നിയമങ്ങള്‍ ശ്രദ്ധ 
യോടെ അനുസരിക്കുക. ഇത്‌ നിങ്ങള്‍ ജ്ഞാനി 
കളും സല്‍ബുദ്ധികളുമാണെന്ന്‌ മറ്റു രാജ്യക്കാര്‍ 
കരുതാന്‍ ഇടയാകും. ആ രാജ്യങ്ങളിലെ ജന 
ങ്ങള്‍ ഈ നിയമങ്ങളെപ്പറ്റി കേള്‍ക്കും. അപ്പോള്‍ 
അവര്‍ പറയും, “യഥാര്‍ത്ഥത്തില്‍ ഈ മഹാരാ 
ജ്യത്തെ ജനതയാണ്‌ വിവേകമതികളും സല്‍ 
ബൂദ്ധികളും.' 

നമ്മള്‍ രക്ഷയ്ക്കായി പ്രാര്‍ത്ഥിക്കുമ്പോള്‍ 
നമ്മുടെ ദൈവമായ യഹോവ നമ്മൂടെ അടു 
ത്തുണ്ടാകും. മറ്റൊരു ജനതയ്ക്കും അത്തരം ഒരു 
ദൈവമില്ല. ഞാനിന്നു നിങ്ങളെ പഠിപ്പിച്ച 
നിയമങ്ങളും ചട്ടങ്ങളും പോലെ നല്ല നിയമ 
ങ്ങളും ചട്ടങ്ങളും കൈവരിക്കുവാന്‍ മാത്രം മഹ 
ത്തായ മറ്റു രാജ്യങ്ങളുമില്ല. “പക്ഷേ നിങ്ങള്‍ 
ശ്രദ്ധാലുക്കളായിരിക്കണം! ജീവിച്ചിരിക്കുന്ന 
കാലം മുഴുവനും നിങ്ങള്‍ കണ്ട കാര്യങ്ങള്‍ 
മറക്കില്ലെന്ന്‌ ഉറപ്പു വരുത്തുക. അക്കാര്യങ്ങള്‍ 
നിങ്ങളുടെ മക്കളെയും പേരക്കിടാങ്ങളെയും 
നിങ്ങള്‍ പഠിപ്പിക്കണം. 1നിങ്ങളുടെ ദൈവ 
മായ യഹോവയുടെ മുമ്പില്‍ ഹോരേബുപര്‍ 
വൃതത്തില്‍ നിങ്ങള്‍ നിന്ന ദിവസം ഓാര്‍മ്മി 
ക്കുക. യഹോവ എന്നോടു പറഞ്ഞു, “ഞാന്‍ 
പറയുന്നതു കേള്‍ക്കാന്‍ ജനങ്ങളെ വിളിച്ചൂ 
കൂട്ടുക. അനന്തരം അവര്‍ ഭൂമിയില്‍ ജീവിക്കുന്ന 
കാലം മുഴുവന്‍ എന്നെ ഭയക്കാനും ആദരി 
ക്കാനും പഠിക്കണം. ഇക്കാര്യങ്ങള്‍ അവര്‍ അവ 
രുടെ മക്കളെ പഠിപ്പിക്കുകയും വേണം. 
1നിങ്ങള്‍ അടുത്തു വന്ന്‌ പര്‍വ്വതത്തിന്‍റെ 
ചുവട്ടില്‍ നിന്നു. ആകാശത്തോളം പടര്‍ന്ന 
തീയില്‍ പര്‍വ്വതം ജ്വലിച്ചു. കറുത്ത കട്ടികൂ 
ടിയ മേഘങ്ങളും ഇരുട്ടും ഉണ്ടായി. 12അനന്തരം 
യഹോവ അഗ്നിയില്‍ നിന്ന്‌ നിങ്ങളോടു 
സംസാരിച്ചു. ആരോ സംസാരിക്കുന്ന ശബ്ദം 
നിങ്ങള്‍ കേട്ടുവെങ്കിലും ഒരു രൂപവും നിങ്ങ 
ള്‍ക്കു കാണുവാന്‍ കഴിഞ്ഞില്ല. ഒരു ശബ്ദം 
മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യഹോവ നിങ്ങ 
ളോട്‌ തന്‍െറ കരാര്‍ പറഞ്ഞു. പത്തു കല്പനകള്‍ 
അവന്‍ നിങ്ങള്‍ക്കു തരികയും അവ അനുസ 
രിക്കാന്‍ കല്ലിക്കുകയും ചെയ്തു. രണ്ടു കല്ലു 
കളിലായി യഹോവ ആ കരാറിന്‍െറ നിയമ 
ങ്ങള്‍ എഴുതിവച്ചു. 4അപ്പോള്‍ യഹോവ 
എന്നോട്‌, നിങ്ങള്‍ കയ്യടക്കി വസിക്കാന്‍ 
പോകുന്ന ഭൂമിയില്‍ നിങ്ങള്‍ പാലിക്കാനുള്ള 
































179 


മറ്റു നിയമങ്ങളും ചട്ടങ്ങളും നിങ്ങളെ പഠിപ്പി 
ക്കാന്‍ കല്ലിച്ചു. 

15“ഹോരേബുപര്‍വ്വതത്തില്‍ വച്ച്‌ യഹോവ 
അഗ്നിയില്‍നിന്ന്‌ നിങ്ങളോടു സംസാരിച്ച 
പ്പോള്‍ നിങ്ങള്‍ അവനെ കണ്ടില്ല. അവിടെ 
ദൈവം അരൂപിയായിരുന്നു. 1അതിനാല്‍ 
സൂക്ഷിച്ചിരിക്കുക! വ്യാജദൈവങ്ങളെയോ മറ്റേ 
തെങ്കിലും ജീവിയുടെ പ്രതിമയോ ഉണ്ടാക്കി 
പാപം ചെയ്ത്‌ സ്വയം നശിക്കാതിരിക്കുക. 
പുരുഷനെയോ സ്ത്രീയെയോ പോലെ 
തോന്നിക്കുന്ന ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്‌. 
17ഭൂമിയില്‍ ഉള്ള മൃഗത്തിന്‍െറെയോ ആകാശത്തു 
പറക്കുന്ന പക്ഷിയുടെയോ രൂപത്തില്‍ ഒരു 
പ്രതിമയും ഉണ്ടാക്കരുത്‌. 18ഭൂമിയില്‍ ഇഴയുന്ന 
എന്തിന്‍െറയെങ്കിലുമോ കടലിലെ മത്സ്യത്തി 
നന്‍െറെയോ രൂപത്തില്‍ ഒരു വിഗ്രഹവും ഉണ്ടാ 
ക്കരുത്‌. മുകളില്‍ ആകാശത്തേക്കു നോക്കി 
സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും 
ആകാശത്തുള്ള മറ്റു വസ്തുക്കളെയും കാണു 
മ്പോള്‍ ശ്രദ്ധിക്കുക. നിങ്ങള്‍ അവയെ ആരാ 
ധിക്കാന്‍ പ്രേരിപ്പിക്കപ്പെടാതിരിക്കാന്‍ പ്രത്യേ 
കം ശ്രദ്ധിക്കുക. അതൊക്കെ ചെയ്യാന്‍ ലോക 
ത്തിലെ മറ്റു ജനങ്ങളെയാണ്‌ നിങ്ങളുടെ 
ദൈവമായ യഹോവ അനുവദിച്ചിരിക്കുന്നത്‌. 
20പക്ഷേ യഹോവ നിങ്ങളെ ഈജിപ്തില്‍ 
നിന്നു കൊണ്ടുവന്ന്‌ അവന്‍െറ വിശിഷ്ട ജനത 
യാക്കിയിരിക്കുകയാണ്‌. ഇരുമ്പുരുക്കുന്ന ചുള 
യില്‍ കടന്ന്‌ നിങ്ങളെ ആ തീയില്‍നിന്നും 
യഹോവ വലിച്ചിറക്കി രക്ഷപ്പെടുത്തിയതു 
പോലെയാണത്‌. ഇപ്പോള്‍ നിങ്ങള്‍ അവന്‍െറ 
വിശുദ്ധജനതയുമാണ്‌! 
21“നിങ്ങള്‍ മൂലം യഹോവ എന്നോടു 
കോപിച്ചു. എനിക്കു യോര്‍ദ്ദാന്‍നദി കടക്കാനാ 
വില്ലെന്ന്‌ യഹോവ ഉറപ്പു പറഞ്ഞു. നിങ്ങളുടെ 
ദൈവമായ യഹോവ നിങ്ങള്‍ക്കു തരുന്ന നല്ല 
ഭൂമിയിലേക്കു പോകാന്‍ എനിക്കനുവാദമി 
ല്ലെന്ന്‌ യഹോവ എന്നോടു പറഞ്ഞു. 22അതി 
നാല്‍ ഞാനിവിടെ ഈ ഭൂമിയില്‍ മരിക്കും. 
എനിക്കു യോര്‍ദ്ദാന്‍നദി കടക്കാനാവില്ലെങ്കി 
ലും നിങ്ങള്‍ താമസിയാതെ നദി കടന്ന്‌ ആ 
ദേശം സ്വന്തമാക്കി അവിടെ താമസിക്കും. 
പുതിയ ഭൂമിയില്‍, നിങ്ങളുടെ ദൈവമായ 
യഹോവ നിങ്ങളുമായി ഉണ്ടാക്കിയ കരാര്‍ 
പാലിക്കാന്‍ നിങ്ങള്‍ ശ്രദ്ധിക്കണം. യഹോവ 
യൂടെ കല്പനകള്‍ നിങ്ങള്‍ അനുസരിക്കണം. 
ഒരു രൂപത്തിലുള്ള വിഗ്രഹങ്ങളും ഉണ്ടാക്കരുത്‌! 
24എന്നതെന്നാല്‍ തന്‍െറ ജനത മറ്റു ദൈവങ്ങളെ 
ആരാധിക്കുന്നതു നിങ്ങളുടെ ദൈവമായ 
യഹോവ വെറുക്കുന്നു. അവന്‍ നശീകരണാ 
ഗ്നിയാവുകയും ചെയ്യും! 

25“നിങ്ങള്‍ ആ രാജ്യത്ത്‌ വളരെക്കാലം താമ 
സിക്കും. നിങ്ങള്‍ക്കു കുട്ടികളും പേരക്കുട്ടികളും 
ഉണ്ടാകും. നിങ്ങള്‍ക്കു വയസ്സാകും. നിങ്ങള്‍ 
നിങ്ങളുടെ ജീവിതം തുലയ്ക്കും- നിങ്ങള്‍ എല്ലാ 
ത്തരം വിഗ്രഹങ്ങളും ഉണ്ടാക്കും! അപ്പോള്‍ 
നിങ്ങള്‍ ദൈവത്തെ കോപിപ്പിക്കുകയായിരി 
ക്കും! 2അതിനാല്‍ ഞാനിപ്പോള്‍ നിങ്ങള്‍ക്കു 
മുന്നറിയിപ്പു നല്‍കുന്നു. സ്വര്‍ഗ്ഗവും ഭൂമിയും 
എനെറെ സാക്ഷികളാകുന്നു! ആ ദുഷ്കൃത്യം 
നിങ്ങള്‍ ചെയ്താല്‍ വേഗത്തില്‍ നിങ്ങള്‍ നശി 
ക്കും! ഇപ്പോള്‍ നിങ്ങള്‍ ആ പുതിയ ദേശത്തേ 
ക്കു യോര്‍ദ്ദാന്‍നദി കടന്നു പോകുന്നു. പക്ഷേ 
നിങ്ങള്‍ ഏതെങ്കിലും വിഗ്രഹമുണ്ടാക്കിയാല്‍ 
അവിടെ നിങ്ങള്‍ അധികകാലം ജീവിക്കില്ല. 























ആവര്‍ത്തനം 4:15-38 


ഇല്ല! നിങ്ങള്‍ പൂര്‍ണ്ണമായും നശിപ്പിക്കപ്പെടും! 
2 യഹോവ നിങ്ങളെ ജനങ്ങള്‍ക്കിടയില്‍ ചിത 
റിക്കും. യഹോവ നിങ്ങളെ അയയ്ക്കുന്ന രാജ്യ 
ങ്ങളിലേക്കു പോകാന്‍ നിങ്ങളില്‍ കുറച്ചുപേര്‍ 
മാത്രം അവശേഷിക്കും. 2&അവിടെ കല്ലിലും തടി 
യിലും ഉണ്ടാക്കുപ്പെട്ടതും കാണാനോ കേള്‍ 
ക്കാനോ തിന്നാനോ മണക്കാനോ കഴിയാത്തതു 
മായ, മനുഷ്യരുണ്ടാക്കിയ ദേവന്മാരെ നിങ്ങള്‍ 
ശുശ്രൂഷിക്കും! 9പക്ഷേ ഈ അന്യരാജ്യങ്ങളില്‍ 
നിങ്ങള്‍ നിങ്ങളുടെ ദൈവമായ യഹോവയെ 
തിരയും. നിങ്ങള്‍ പൂര്‍ണ്ണമനസ്സോടെയും 
ആത്മാവോടെയുമാണ്‌ അന്വേഷിക്കുന്നതെ 
ങ്കില്‍ നിങ്ങള്‍ അവനെ കണ്ടെത്തും. 3നിങ്ങള്‍ 
കുഴപ്പത്തിലാകുമ്പോള്‍, ഇതെല്ലാം നിങ്ങള്‍ക്കു 
സംഭവിക്കുമ്പോള്‍, നിങ്ങള്‍ നിങ്ങളുടെ ദൈവ 
മായ യഹോവയുടെയടുത്തേക്ക്‌ മടങ്ങി വന്ന്‌ 
അവനെ അനുസരിക്കും. 31നിങ്ങളുടെ ദൈവ 
മായ യഹോവ കരുണയുള്ള ഒരു ദൈവമാണ്‌! 
അവന്‍ നിങ്ങളെ അവിടെ ഉപേക്ഷിക്കില്ല. 
അവന്‍ നിങ്ങളെ മുഴുവന്‍ നശിപ്പിക്കുകയുമില്ല. 
നിങ്ങളുടെ പൂര്‍വ്വികരുമായി താനുണ്ടാക്കിയ 
കരാര്‍ അവന്‍ മറക്കുകയുമില്ല. 














ദൈവം ചെയ്ത മഹാകാര്യ 
ങ്ങളെപ്പറ്റി ചിന്തിക്കുക 

ദാഇതിനു മുമ്പ്‌ ഇങ്ങനെ മഹത്തായതെന്തെ 
ങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലുമില്ല! പൂറ 
കോട്ടു നോക്കുക. നിങ്ങള്‍ ജനിക്കുന്നതിനു 
മുമ്പ്‌ ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളെപ്ഛറ്റിയും 
ആലോചിക്കുക. ദൈവം ഭൂമിയില്‍ മനുഷ്യനെ 
സൃഷ്ടിച്ച കാലംവരെ പുറകോട്ടു പോകുക. 
ലോകെത്തെവിടെയും സംഭവിച്ച കാര്യങ്ങള്‍ 
നോക്കുക. ഇതുപോലെ മഹത്തായ കാര്യങ്ങള്‍ 
എന്തെങ്കിലും സംഭവിച്ചതായി കേട്ടിട്ടുണ്ടോ? 
ഇല്ല! 3ദൈവം അഗ്നിയില്‍നിന്നു നിങ്ങളോടു 
സംസാരിക്കുന്നതു നിങ്ങള്‍ കേള്‍ക്കുകയും 
നിങ്ങള്‍ ഇപ്പോഴും ജീവിച്ചിരിക്കുകയും ചെയു 
ന്നു! മറ്റാര്‍ക്കെങ്കിലും എന്നെങ്കിലും അങ്ങനെ 
സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല! 3ഏതെങ്കിലും 
ദൈവം മറ്റൊരു രാജ്യത്തു കടന്ന്‌ ഒരു ജനതയെ 
തനറതാക്കാന്‍ എന്നെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? 
ഇല്ല! പക്ഷേ നിങ്ങളുടെ ദൈവമായ യഹോവ 
ഈ അത്ഭുതകൃത്യങ്ങളെല്ലാം ചെയ്യുന്നതു 
നിങ്ങള്‍ കണ്ടു! തന്‍െറ ശക്തിയും കരുത്തും 
അവന്‍ നിങ്ങള്‍ക്കു കാണിച്ചുതന്നു. അമാനുഷി 
കമായ ക്രിയകളും അത്ഭുതങ്ങളും നിങ്ങള്‍ 
കണ്ടു. യുദ്ധവും ദുരിതങ്ങളും നിങ്ങള്‍ കണ്ടു. 
താനാണു ദൈവമെന്ന്‌ നിങ്ങളെ ബോദ്ധ്യപ്പെ 
ടുത്താനാണ്‌ യഹോവ ഇക്കാര്യങ്ങള്‍ നിങ്ങളെ 
കാണിച്ചത്‌. അവനെപ്പോലെ മറ്റൊരു ദൈവ 
മില്ല. യഹോവ നിങ്ങളെ ഒരു പാഠം പഠിപ്പി 
ക്കാന്‍ അവന്‍ സ്വര്‍ഗ്ഗൂത്തില്‍നിന്നും തന്‍റെ 
ശബ്ദം നിങ്ങളെ കേള്‍പ്പിച്ചു. ഭൂമിയില്‍ അവന്‍ 
തന്‍െറ വലിയ അ നിങ്ങളെ കാണിക്കു 
കയും അതില്‍ നിന്ന്‌ നിങ്ങളോടു സംസാരിക്കു 
കയും ചെയ്തു. 

37“യഹോവ നിങ്ങളുടെ പൂര്‍വ്വികരെ സ്നേ 
ഹിച്ചു. അതിനാലാണ്‌ യഹോവ നിങ്ങളെ 
അവരുടെ പിന്‍ഗാമികളായി തെരഞ്ഞെടു 
ത്തത്‌. അതിനാലാണ്‌ അവന്‍ നിങ്ങളെ ഈജി 
പ്തില്‍നിന്നും മോചിപ്പിച്ചതും. അവന്‍ നിങ്ങ 
ളോടൊപ്പമുണ്ടായിരിക്കുകയും തന്‍െറ മഹാ 
ശക്തിയാല്‍ നിങ്ങളെ മോചിപ്പിക്കുകയും ചെ 
യ്തു. 38നിങ്ങള്‍ മുമ്പോട്ടു നീങ്ങിയപ്പോള്‍ 














ആവര്‍ത്തനം 4:39-5:14 


നിങ്ങളെക്കാള്‍ വലുതും ശക്തവുമായ ജനത 
കളെ യഹോവ ബലം പ്രയോഗിച്ചു മാറ്റി. 
അവരുടെ ദേശത്തേക്ക്‌ യഹോവ നിങ്ങളെ 
നയിക്കുകയും ചെയ്തു. അവരുടെ നാട അവന്‍ 
നിങ്ങള്‍ക്കു താമസിക്കാന്‍ തന്നു. അങ്ങനെ 
തന്നെ ഇന്നും ചെയ്യുന്നു. 

39“4അതിനാല്‍ ഇന്ന്‌, യഹോവ ദൈവമാണെ 
ന്നത്‌ നിങ്ങള്‍ ഓര്‍മ്മിക്കുകയും സ്വീകരിക്കു 
കയും വേണം. മുകളില്‍ ആകാശത്തിലും താഴെ 
ഭൂമിയിലും അവനാകുന്നു ദൈവം. മറ്റൊരു ദൈ 
വമില്ല! 40ഞാനിന്നു നിങ്ങള്‍ക്കു തരുന്ന അവ 
ന്‍െറ നിയമങ്ങളും കല്പനകളും നിങ്ങള്‍ അനു 
സരിക്കുകയും വേണം. അപ്പോള്‍ നിങ്ങള്‍ക്കും 
പിന്മുറക്കാര്‍ക്കും എല്ലാ നന്മകളുമുണ്ടാകും. 
നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങള്‍ക്കു 
തരുന്ന ഭൂമിയില്‍ നിങ്ങള്‍ വളരെക്കാലം ജീവി 
ക്കുകയും അത്‌ എക്കാലത്തേക്കും നിങ്ങളുടേതാ 
യിരിക്കുകയും ചെയ്യും.” 





മോശെ സുരക്ഷയുടെ നഗരങ്ങള്‍ 
തെരഞ്ഞെടുക്കുന്നു 

4അനന്തരം മോശെ യോര്‍ദ്ദാന്‍നദിയുടെ 
കിഴക്കേക്കരയില്‍ മൂന്നു നഗരങ്ങള്‍ തെരഞ്ഞെ 
ടുത്തു. 4ഒരുവനെ യാദ്ദൃച്ഛികമായി വധിച്ച 
ഒരുവന്‍ ആ മുന്നു നഗരങ്ങളിലൊന്നില്‍ അഭയം 
പ്രാപിച്ചാല്‍ അയാള്‍ വധിക്കപ്പെടുകയില്ല. 
പക്ഷേ ശത്രുതമൂലം ആസൂത്രണം ചെയ്ത 
കൊലയല്ലെങ്കിലേ കൊല ചെയ്തവന്‍ രക്ഷ 
കിട്ടു. 4മോശെ തെരഞ്ഞെടുത്ത മൂന്നു നഗര 
ങ്ങള്‍ ഇവയാണ്‌: രൂബേന്‍െറെ ഗോത്രത്തിനുള്ള 
ഉയര്‍ന്ന സമതലങ്ങളിലെ ബേസെര്‍; ഗാദി 
ന്‍െറ ഗോത്രത്തിനുള്ള ഗിലെയാദിലെ രാമോ 
ത്ത്‌; മനെശ്ശെയുടെ ഗോത്രക്കാരുടെ ബാശാനി 
ലെ ഗോലാന്‍. 


മോശെയുടെ നിയമങ്ങള്‍ക്ക്‌ ആമുഖം 

44മോശെ യിസ്രായേല്‍ജനതയ്ക്ക്‌ ദൈവത്തി 
ന്‍െറ നിയമങ്ങള്‍ നല്‍കി. 4ഈ വചനങ്ങളും 
നിയമങ്ങളും മോശെ നല്‍കിയത്‌ അവര്‍ ഈജി 
പ്തില്‍നിന്നും പുറത്തു വന്നതിനു ശേഷമാണ്‌. 
4ബേത്ത്പെയോരില്‍ എതിര്‍വശമുള്ള താഴ്വര 
യില്‍ യോര്‍ദ്ദാന്‍നദിയുടെ കിഴക്കേ കരയിലാ 
യിരിക്കവേയാണ്‌ മോശെ അവര്‍ക്കു ഈ നിയ 
മങ്ങള്‍ നല്‍കിയത്‌. ഹെശ്ബോനില്‍ വസിച്ച 
അമോര്യരാജാവായ സീഹോനന്‍െറ രാജ്യത്താ 
യിരുന്നു അവര്‍. ഈജിപ്തില്‍നിന്നു വന്ന 
പ്പോള്‍ മോശെയും യിസ്രായേല്‍ജനതയും 
സീഹോനെ തോല്പിച്ചു. 4അവര്‍ സീഹോന്‍െറ 
നാട സ്വന്തമാക്കി. ബാശാനിലെ രാജാവായ 
ഓഗിനന്‍െറ നാടും അവര്‍ കയ്യടക്കി. ഈ രണ്ട്‌ 
അമോര്യരാജാക്കന്മാരും യോര്‍ദ്ദാ൯നദിക്കൂ കിഴ 
ക്കാണ്‌ താമസിച്ചിരുന്നത്‌. 484അര്‍ന്നോന്‍ താഴ്വ 
രയുടെ അരികിലുള്ള അരോവേര്‍ മുതല്‍ സിരി 
യോന്‍ പര്‍വ്വതം (ഹെര്‍മ്മോന്‍പര്‍വ്വതം) വരെ 
അതു കിടന്നു. 4യോര്‍ദ്ദാ൯നദിക്കു കിഴക്കുള്ള 
യോര്‍ദ്ദാന്‍താഴ്വര മുഴുവന്‍ ഈ നാട്ടില്‍ ഉള്‍ 
പ്പെടുന്നു. തെക്ക്‌ ആ ദേശം ചാവുകടല്‍വരെ 
എത്തിയിരുന്നു. കിഴക്കോട്ട്‌ പിസ്ഗപര്‍വ്വത 
ത്തിന്‍നെറ ചുവട്ടില്‍വരെയും വ്യാപിച്ചിരുന്നു. 























പത്തു കല്പനകള്‍ 
മോശെ യിസ്രായേല്‍ജനതയെ മൂഴുവന്‍ 
വിളിച്ചുകൂട്ടി അവരോടു പറഞ്ഞു, “യിസന്ധ്രാ 
യേല്‍ജനമേ, ഞാനിന്നു നിങ്ങളോടു പറയുന്ന 


180 


നിയമങ്ങളും ചട്ടങ്ങളും കേള്‍ക്കുക. ഈ നിയമ 
ങ്ങള്‍ പഠിക്കുകയും തീര്‍ച്ചയായും അത്‌ അനു 
സരിക്കുകയും ചെയ്യുക. 2നമ്മുടെ ദൈവമായ 
യഹോവ നമ്മളുമായി ഹോരേബുപര്‍വ്വത 
ത്തില്‍ വച്ച്‌ ഒരു കരാറുണ്ടാക്കി. നമ്മുടെ 
പൂര്‍വ്വികരുമായല്ല, മറിച്ച്‌ നമ്മളുമായാണ്‌ 
യഹോവ ഈ കരാറുണ്ടാക്കിയത്‌- അതെ, ഇന്നി 
വിടെ ജീവിച്ചിരിക്കുന്ന നമ്മള്‍ എല്ലാവരുമായി. 
4ആ മലയില്‍ വച്ച്‌ യഹോവ നിങ്ങളോടു 
മുഖാമുഖം സംസാരിച്ചു. അഗ്നിയില്‍ നിന്നാ 
ണവന്‍ നിങ്ങളോടു സംസാരിച്ചത്‌. പക്ഷേ 
നിങ്ങള്‍ അഗ്നിയെ ഭയന്നു. നിങ്ങള്‍ മലയി 
ലേക്കു കയറുകയുണ്ടായില്ല. അതിനാല്‍ 
യഹോവ പറഞ്ഞതു നിങ്ങളോടു പറയാന്‍ 
ഞാന്‍ യഹോവയ്ക്കും നിങ്ങള്‍ക്കും ഇടയില്‍ 
നിന്നു. യഹോവ പറഞ്ഞു: നിങ്ങളുടെ ദൈവ 
മായ യഹോവ ഞാനാകുന്നു. നിങ്ങള്‍ അടിമക 
ളായിരുന്ന ഈജിപ്തില്‍നിന്നും ഞാന്‍ നിങ്ങളെ 
നയിച്ചു. അതിനാല്‍ നിങ്ങള്‍ ഈ കല്പനകള്‍ 
അനുസരിക്കണം: 
ന്‌എന്നെയല്പാതെ മറ്റൊരു ദൈവത്തെ 
നിങ്ങള്‍ ആരാധിക്കരുത്‌. 
“നിങ്ങള്‍ ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്‌. 
ആകാശത്തിലോ ഭൂമിയിലോ സമുദ്രത്തി 
ലോ ഉള്ള ഒന്നിന്‍െറയും പ്രതിമയോ പട 
മോ ഉണ്ടാക്കരുത്‌. 9ഒരു തരത്തിലുള്ള വിഗ്ര 
ഹങ്ങളെയും ആരാധിക്കരുത്‌. എന്തെന്നാല്‍ 
നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകു 
ന്നു. എന്‍െറ ജനത മറ്റു ദൈവങ്ങളെ ആരാ 
ധിക്കുന്നത്‌ ഞാന്‍ വെറുക്കുന്നു.” എനിക്കെ 
തിരെ പാപം ചെയ്യുന്നവര്‍ എന്‍െറ ശത്രു 
വാകും. അവരെ ഞാന്‍ ശിക്ഷിക്കും. അവ 
രുടെ മക്കളെയും കൊച്ചുമക്കളെയും അവ 
രുടെ മക്കളെയും ഞാന്‍ ശിക്ഷിക്കും! പക്ഷേ 
എന്നെ സ്നേഹിക്കുന്നവരോടും എന്‍െറ 
കല്ലനകളനുസരിക്കുന്നവരോടും ഞാന്‍ 
കാരുണ്യം കാട്ടും. ആയിരം തലമുറവരെ 
ഞാന്‍ അവരുടെ കുടുംബങ്ങളോട്‌ കരുണ 
കാട്ടും! * 

1നിങ്ങള്‍ നിങ്ങളുടെ ദൈവമായ 
യഹോവയുടെ നാമം തെറ്റായ രീതിയില്‍ 
ഉപയോഗിക്കരുത്‌. യഹോവയുടെ നാമം 
ആരെങ്കിലും തെറ്റായി ഉപയോഗിച്ചാല്‍ 
അവന്‍ കുറ്റക്കാരനായിരിക്കും. യഹോവ 
അവനെ നിഷ്കളങ്കനാക്കുകയുമില്ല. 

12“നിങ്ങളുടെ ദൈവമായ യഹോവ കല്ലി 
ച്ചതുപോലെ ശബ്ബത്ത്‌ ഒരു വിശേഷ ദിവസ 
മായി നിങ്ങള്‍ ആചരിക്കണം. 13ആഴ്ചയില്‍ 
ആറു ദിവസം നിങ്ങള്‍ ജോലി ചെയ്യണം. 
14പക്ഷേ ഏഴാം ദിവസം നിങ്ങളുടെ ദൈവ 
മായ യഹോവയെ ആദരിക്കാനുള്ള വിശ്രമ 
ദിനമായി ആചരിക്കണം. അതിനാല്‍ ആ 
ദിവസം ആരും ജോലിയൊന്നും ചെയ്യരുത്‌. 
നിങ്ങളും നിങ്ങളുടെ പുത്രന്മാരും പുത്രി 
മാരും നിങ്ങളുടെ നഗരങ്ങളില്‍ വസിക്കുന്ന 
വിദേശികളും നിങ്ങളുടെ സ്ത്രീ-പുരുഷ 
അടിമകളും ഒന്നും ഒരു ജോലിയും ചെയ്യ 
രുത്‌! നിങ്ങളുടെ പശുക്കളും കഴുതകളും മറ്റു 


























എന്‍െറ വെറുക്കുന്നു അഥവാ “അസഹി 
ഷ്ണുവായ ദൈവം-ഏല്‍കാനാ ഞാനാകുന്നു.” 


പക്ഷേ ... കരുണകാട്ടും അഥവാ “എന്നെ സ്നേ 
ഹിക്കുകയും എന്‍െറ കല്വനകളനുസരിക്കുകയും 
ചെയ്യുന്ന ആയിരക്കണക്കിനാളുകളോട്‌ ഞാന്‍ 
കരുണ കാട്ടും.” 


181 


മൃഗങ്ങളും ഒന്നും ഒരു ജോലിയും ചെയ്യരുത്‌! 
നിങ്ങളുടെ അടിമകള്‍ക്കും നിങ്ങളെപ്പോലെ 
വിശ്രമിക്കാന്‍ കഴിയണം. നിങ്ങള്‍ ഈജി 
പ്തില്‍ അടിമകളായിരുന്നുവെന്ന കാര്യം 
മറക്കരുത്‌. നിങ്ങളുടെ ദൈവമായ യഹോവ 
യാണ്‌ നിങ്ങളെ തന്‍െറ മഹാശക്തികൊണ്ട്‌ 
ഈജിപ്തില്‍നിന്നും മോചിപ്പിച്ചത്‌. അവന്‍ 
നിങ്ങളെ സ്വതന്ത്രരാക്കി. അതിനാലാണ്‌ 
നിങ്ങളുടെ ദൈവമായ യഹോവ ശബ്ബത്ത്‌ 
ഒരു വിശേഷദിവസമായി ആചരിക്കുവാന്‍ 
കല്പിക്കുന്നത്‌. 








16“നിങ്ങള്‍ നിങ്ങളുടെ മാതാപിതാക്കളെ 
ആദരിക്കണം. നിങ്ങളുടെ ദൈവമായ 
യഹോവയാണ്‌ നിങ്ങളോട്‌ അങ്ങനെ ചെ 
യ്യുവാന്‍ കല്പിക്കുന്നത്‌. ഈ കല്പന നിങ്ങള്‍ 
അനുസരിച്ചാല്‍ നിങ്ങള്‍ വളരെക്കാലം 
ജീവിക്കും. നിങ്ങളുടെ ദൈവമായ യഹോവ 
നിങ്ങള്‍ക്കു തരുന്ന ഭൂമിയില്‍ നിങ്ങള്‍ക്ക്‌ 
എലാ നന്മകളും ഉണ്ടാകും. 17“നിങ്ങള്‍ ആരെ 
യും കൊല്ലരുത്‌. 18“നിങ്ങള്‍ വൃഭിചാരം 
ചെയ്യരുത്‌. 19“നിങ്ങള്‍ ഒന്നും മോഷ്ടിക്കരുത്‌. 
20“മറ്റുള്ളവരെപ്പറ്റി നുണകള്‍ പറയരുത്‌. 

21“തറ്റൊരുവനന്‍െറ ഭാര്യയെ നിങ്ങള്‍ ആഗ്ര 
ഹിക്കരുത്‌. അവന്‍െറ വീട്‌, വയലുകള്‍ 
അവന്‍െറ സ്ത്രീ-പുരുഷ അടിമകള്‍, അവ 
ന്‍െറ പശുക്കള്‍, കഴുതകള്‍, ഒന്നും ആഗ്രഹി 
ക്കരുത്‌. മറ്റൊരാളുടേതായ ഒന്നും നിങ്ങള്‍ 
ആഗ്രഹിക്കരുത്‌?” 





ജനങ്ങള്‍ക്ക്‌ ദൈവഭയം 
മാമോശെ പറഞ്ഞു, “പര്‍വ്വതത്തില്‍ നിങ്ങള്‍ 
ഒത്തുകൂടിയ സമയത്താണ്‌ യഹോവ നിങ്ങ 
ള്‍ക്ക്‌ ഈ കല്പനകള്‍ നല്‍കിയത്‌. അഗ്നിയില്‍ 
നിന്നും മേഘത്തില്‍നിന്നും കടുത്ത ഇരുട്ടില്‍ 
നിന്നും ആണ്‌ യഹോവ നിങ്ങളോട്‌ അത്യുച്ച 
ത്തില്‍ സംസാരിച്ചത്‌. ഈ കല്പന നമ്മള്‍ക്കു 
തന്നതിനുശേഷം യഹോവ ഒന്നും ഉരിയാടി 
യില്ല. തന്‍െറ വാക്കുകള്‍ അവന്‍ രണ്ടു കല്ലുക 
ളില്‍ എഴുതി എന്നെ ഏല്ലിച്ചു. 
23“തലയില്‍ തീ കത്തവേ നിങ്ങള്‍ ഇരുട്ടില്‍ 
നിന്ന്‌ ആ ശബ്ദം കേട്ടു. അനന്തരം എല്ലാ 
മൂപ്പന്മാരും നിങ്ങളുടെ ഗോത്രങ്ങളുടെ നേതാക്ക 
ന്മാരും എന്‍െറയടുത്തു വന്നു. 4്അവര്‍ പറ 
ഞ്ഞു, “നമ്മുടെ ദൈവമായ യഹോവ തന്‍െറ 
മഹത്വവും പ്രതാപവും നമ്മെ കാണിച്ചു! 
അവന്‍ അഗ്നിയില്‍നിന്നും സംസാരിക്കുന്നതു 
നമ്മള്‍ കേട്ടു. ദൈവം ആരോടെങ്കിലും സംസാ 
രിച്ചാല്‍ അതിനുശേഷവും അയാള്‍ക്ക്‌ തുടര്‍ന്നു 
ജീവിക്കാനാവുമെന്ന്‌ നമ്മളിന്നു കണ്ടു. 
പക്ഷേ ഇനിയും നമ്മുടെ ദൈവമായ യഹോ 
വ നമ്മോടു സംസാരിക്കുന്നതു കേട്ടാല്‍ തീര്‍ച്ച 
യായും നാം മരിക്കും! ആ ഭീകരാഗ്നി നമ്മെ 
നശിപ്പിക്കും! നമുക്കു മരിക്കാനാഗ്രഹമില്ല! 
2%തീയുടെ നടുവില്‍നിന്നു ജീവനുള്ള ദൈവം 

















ആവര്‍ത്തനം 5:15-6:8 


യഹോവ മോശെയോടു സംസാരിക്കുന്നു 

28“നിങ്ങള്‍ പറഞ്ഞതു യഹോവ കേട്ടു. 
യഹോവ എന്നോട്‌ ഇങ്ങനെ പറയുകയും 
ചെയ്തു. “ജനങ്ങള്‍ പറഞ്ഞതു ഞാന്‍ കേട്ടു. 
അതു കൊള്ളാം. 22അവരുടെ ചിന്താഗതി മാറു 
ന്നതേ ഞാനാഗ്രഹിച്ചുള്ളൂ- മനസ്സു തുറന്ന്‌ 
അവര്‍ എന്‍െറ എല്ലാ കല്പനകളും അനുസരി 
ക്കുകയും എന്നെ ആദരിക്കുകയും ചെയ്യണ 
മെന്ന്‌ ഞാന്‍ ആഗ്രഹിച്ചു. അനന്തരം അവര്‍ക്കും 
അവരുടെ പി൯ഗാമികള്‍ക്കും എന്നും നന്മയു 
ണ്ടാകും. 

30“ജനങ്ങളോട്‌ തങ്ങളുടെ കൂടാരങ്ങളിലേക്കു 
മടങ്ങിപ്പോകാന്‍ ചെന്നു പറയുക. 31പക്ഷേ 
മോശെ, നീയിവിടെ എന്‍െറ അടുത്തു നില്‍ 
ക്കുക. എല്ലാ കല്പനകളും നിയമങ്ങളും ചട്ടങ്ങളും 
ഞാന്‍ നിന്നോടു പറയാം. നീ അവ അവരെ 
പഠിപ്പിക്കണം. ഞാനവര്‍ക്ക്‌ താമസിക്കാന്‍ 
കൊടുക്കുന്ന ഭൂമിയില്‍ വച്ച്‌ അവര്‍ തഅക്കാര്യ 
ങ്ങള്‍ ചെയ്യണം.” 

32“അതിനാല്‍ യഹോവ നിങ്ങള്‍ക്കു നല്‍കിയ 
കല്പനകള്‍ അനുസരിക്കുന്ന കാര്യത്തില്‍ 
നിങ്ങള്‍ ശ്രദ്ധാലുക്കളായിരിക്കുക. ദൈവത്തെ 
അനുഗമിക്കുന്നതവസാനിപ്പിക്കരുത്‌! നിങ്ങ 
ളുടെ ദൈവമായ യഹോവ നിങ്ങളോടു കല്ലിച്ച 
മാര്‍ഗ്ഗത്തില്‍ത്തന്നെ നിങ്ങള്‍ ജീവിക്കുക. 
അപ്പോള്‍ എല്ലാ നന്മകളോടെയും നിങ്ങള്‍ക്കു 
ജീവിക്കാനാകും. നിങ്ങളുടേതായ ദേശത്ത്‌ ദീര്‍ 
ഘകാലം നിങ്ങള്‍ക്കു ജീവിക്കാനാവും. 





എപ്പോഴും ദൈവത്തെ സ്നേഹിക്കുക, 
അനുസരിക്കുക! 

“നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ 
പഠിപ്പിക്കാന്‍ എന്നോടു പറഞ്ഞ കല്പന 
കളും നിയമങ്ങളും ചട്ടങ്ങളും ഇവയൊക്കെ 
യാണ്‌. നിങ്ങള്‍ താമസിക്കാന്‍ പ്രവേശിക്കുന്ന 
ദേശത്തു വച്ച ഈ നിയമങ്ങള്‍ അനുസരിക്കുക. 
നിങ്ങളും നിങ്ങളുടെ പിന്‍ഗാമികളും ജീവിച്ചി 
രിക്കുന്ന കാലമത്രയും നിങ്ങളുടെ ദൈവമായ 
യഹോവയെ ആദരിക്കുക. ഞാന്‍ നിങ്ങള്‍ക്കു 
തരുന്ന അവന്‍െറ എല്ലാ നിയമങ്ങളും കല്പന 
കളും നിങ്ങള്‍ അനുസരിക്കണം. നിങ്ങള്‍ അങ്ങ 
നെ ചെയ്താല്‍ ആ പൂതിയ ഭൂമിയില്‍ നിങ്ങ 
ള്‍ക്കു ദീര്‍ഘകാലം ജീവിക്കാം. 3യിസ്ധരായേ 
ല്‍ജനമേ, ശ്രദ്ധിച്ചു കേട്ട ഈ നിയമങ്ങള്‍ അനു 
സരിക്കുക. ee നിങ്ങള്‍ക്ക്‌ എല്ലാ നന്മ 
കളും ഉണ്ടാകും. നിങ്ങളുടെ പൂര്‍വ്വികരുടെ ദൈ 
വമായ യഹോവ വാഗ്ദാനം ചെയ്തതു 
പോലെ നിങ്ങള്‍ക്ക്‌ അനേകം കുട്ടികള്‍ ഉണ്ടാകു 
കയും നിങ്ങളുടെ രാജ്യം അനേകം നന്മകള്‍ 

കൊണ്ട്‌ നിറയ്ക്കപ്പെടുകയും ചെയ്യും. 
4“യിസ്രായേൽജനമേ ശ്രദ്ധിക്കുക! യഹോവ 
നമ്മുടെ ദൈവമാകുന്നു. യഹോവ ഒരുവനേയു 
ള്ളൂ! നിങ്ങളുടെ ദൈവമായ യഹോവയെ 
പൂര്‍ണ്ണ മനസ്സോടും പൂര്‍ണ്ണ ആത്മാവോടും 
പൂര്‍ണ്ണ ശക്തിയോടും കൂടി നിങ്ങള്‍ സ്നേഹി 








സംസാരിക്കുന്നത്‌ നമ്മളെപ്പോലെ ഇതുവരെ 
മറ്റാരും കേള്‍ക്കുകയോ അതിനുശേഷം ജീവിക്കു 
കയോ ചെയ്തിട്ടില്ല! മോശെ, നീ അടുത്തു 
ചെന്ന്‌ നമ്മുടെ ദൈവമായ യഹോവ പറയുന്ന 
തൊക്കെ കേള്‍ക്കുക. എന്നിട്ട്‌ യഹോവ 
നിന്നോടു പറയുന്നതൊക്കെ ഞങ്ങളോട്‌ വന്നു 
പറയുക. നീ പറയുന്നതു ഞങ്ങള്‍ ശ്രദ്ധിക്കു 
കയും നീ പറയുന്നതെല്ലാം അനുസരിക്കുകയും 
ചെയ്യാം.” 


ക്കുക. ഞാന്‍ നിങ്ങള്‍ക്കിന്നു തരുന്ന ഈ കല്പന 
കള്‍ എല്ലായ്‌പ്പോഴും ഓര്‍മ്മിക്കുക. 7അവ നിങ്ങ 
ളുടെ കുട്ടികളെ തീര്‍ച്ചയായും പഠിപ്പിക്കുക. 
നിങ്ങളുടെ വീട്ടിലിരിക്കുമ്പോഴും വഴിയേ നട 
ക്കുമ്പോഴും ഈ കല്വനകളെപ്പറ്റി പറയുക. കിട 
ക്കുമ്പോഴും എഴുന്നേറ്റിരിക്കുമ്പോഴും അവയെ 
പ്പറ്റി സംസാരിക്കുക. “ഈ കല്പനകള്‍ എഴുതു 
കയും അവ നിങ്ങളുടെ കൈകളില്‍ കെട്ടുകയും 
എന്‍െറ വചനങ്ങള്‍ ഓര്‍മ്മിക്കാന്‍ അവ നെറ്റി 


ആവര്‍ത്തനം 6:9-7:8 


യില്‍ ധരിക്കുകയും 
വീടുകളുടെ കട്ടിളകളിലും 
അവ എഴുതിവയ്ക്കുക. 

10“നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങ 
ളുടെ പൂര്‍വ്വികരായ അബ്രാഹാം, യിസ്ഹാക്‌, 
യാക്കോബ്‌ എന്നിവരോട്‌ ഒരു വാഗ്ദാനം 
ചെയ്തു. ഈ ഭൂമി നിങ്ങള്‍ക്കു നല്‍കാമെന്നായി 
രുന്നു യഹോവയുടെ വാഗ്ദാനം. യഹോവ 
ആ ഭൂമി നിങ്ങള്‍ക്കു തരും! വലുതും സമ്പന്നവു 
മായ നഗരങ്ങള്‍; നിങ്ങള്‍ നിര്‍മ്മിക്കാത്ത നഗര 
ങ്ങള്‍ അവന്‍ നിങ്ങള്‍ക്കു തരും. 1നിങ്ങള്‍ 
കൊണ്ടുവയ്ക്കാത്ത നന്മകള്‍ നിറഞ്ഞ വീടു 
കളും യഹോവ നിങ്ങള്‍ക്കു തരും. നിങ്ങള്‍ 
കുഴിക്കാത്ത കിണറുകള്‍ യഹോവ നിങ്ങള്‍ക്കു 
തരും. നിങ്ങള്‍ നടാത്ത മുന്തിരിയുടെയും ഒലീ 
വിന്‍െറയും തോട്ടങ്ങള്‍ അവന്‍ നിങ്ങള്‍ക്കു 
നല്‍കും. നിങ്ങള്‍ക്കു സമൃദ്ധമായി ആഹാരവും 
കിട്ടും. 

“പക്ഷേ ഏറ്റവും ശ്രദ്ധാലുക്കളായി ഇരി 
ക്കുക! യഹോവയെ മറക്കരുത്‌. നിങ്ങള്‍ ഈജി 
പ്തില്‍ അടിമകളായിരുന്നുവെങ്കിലും യഹോവ 
നിങ്ങളെ ഈജിപ്തില്‍നിന്നും മോചിപ്പിച്ചു. 
13നിങ്ങളുടെ ദൈവമായ യഹോവയെ ആദ 
രിക്കുകയും അവനെ മാത്രം ശുശ്രൂഷിക്കുകയും 
ചെയ്യുക. അവന്‍െറ നാമത്തില്‍ മാത്രം നിങ്ങള്‍ 
പ്രതിജ്ഞകള്‍ ചെയ്യുക. വ്യാജദൈവങ്ങളുടെ 
പേരുകള്‍ ഉപയോഗിക്കാതിരിക്കുക! 14ററ്റു 
ദൈവങ്ങളെ നിങ്ങള്‍ അനുഗമിക്കരുത്‌. നിങ്ങള്‍ 
ക്കു ചുറ്റും ജീവിക്കുന്ന മനുഷ്യരുടെ ദേവന്മാരെ 
യും നിങ്ങള്‍ പിന്തുടരരുത്‌. 15നിങ്ങളുടെ ദൈവ 
മായ യഹോവ എന്നും നിങ്ങളോടൊപ്പമുണ്ട, 
തന്‍െറ ജനത മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്നത്‌ 
യഹോവ വെറുക്കുകയും ചെയ്യുന്നു! അതി 
നാല്‍ നിങ്ങള്‍ ആ മറ്റു ദൈവങ്ങളെ പിന്തുടര്‍ 
ന്നാല്‍, യഹോവ നിങ്ങളോട്‌ വളരെ കോപി 
ക്കും. അവന്‍ നിങ്ങളെ ഭൂമുഖത്തുനിന്നു തന്നെ 
നശിപ്പിക്കും. 

16“മസ്സറയില്‍വച്ച്‌ നിങ്ങള്‍ യഹോവയെ പരീ 
ക്ഷിച്ചതു പോലെ നിങ്ങളുടെ ദൈവമാകുന്ന 
യഹോവയെ നിങ്ങള്‍ പരീക്ഷിക്കരുത്‌. 17നിങ്ങ 
ളുടെ ദൈവമായ യഹോവയുടെ കല്പനകള്‍ 
നിങ്ങള്‍ തീര്‍ച്ചയായും അനുസരിക്കണം. 
അവന്‍ നിങ്ങള്‍ക്കു തന്ന എല്ലാ വചനങ്ങളും 
നിയമങ്ങളും അനുസരിക്കണം. 

18ശരിയും നല്ലതുമായ കാര്യങ്ങള്‍- യഹോ 
വയെ സന്തുഷ്ടനാക്കുന്ന കാര്യങ്ങള്‍ നിങ്ങള്‍ 
ചെയ്യുക. അപ്പോള്‍ നിങ്ങള്‍ക്കു നല്ലതേ വരൂ. 
അപ്പോള്‍ നിങ്ങള്‍ക്കു കടന്നുചെന്ന്‌ യഹോവ 
നിങ്ങളുടെ പൂര്‍വ്വികര്‍ക്കു വാഗ്ദാനം ചെയ്ത 
ആ നല്ല ഭൂമി സ്വന്തമാക്കാം. യഹോവ പറഞ്ഞ 
തുപോലെ തന്നെ നിങ്ങള്‍ നിങ്ങളുടെ ശത്രു 
ക്കളെ അവിടെനിന്നും തുരത്തും. 


ചെയ്യുക. നിങ്ങളുടെ 
കവാടങ്ങളിലും 


























ദൈവത്തിന്‍െറ പ്രവൃത്തികള്‍ 
കുട്ടികളെ പഠിപ്പിക്കുക 

20“ഭാവിയില്‍ നിങ്ങളുടെ പുത്രന്‍ ചോദി 
ച്ചേക്കാം, “നമ്മുടെ ദൈവമായ യഹോവ 
നിങ്ങള്‍ക്ക്‌ ഉപദേശങ്ങളും നിയമങ്ങളും ചട്ട 
ങ്ങളും തന്നു. അവയുടെ അര്‍ത്ഥമെന്താണ്‌?” 
2അപ്പോള്‍ നിങ്ങള്‍ പുത്രനോടു പറയണം, 
“നമ്മള്‍ ഈജിപ്തില്‍ ഫറവോനന്‍െറ അടിമകളാ 
യിരുന്നു. പക്ഷേ യഹോവ അവന്‍െറ മഹാശ 
ക്തിയാല്‍ നമ്മെ അവിടെനിന്നും മോചിപ്പിച്ചു. 
മായഹോവ മഹത്തും അത്ഭുതകരങ്ങളുമായ 


182 


കാര്യങ്ങള്‍ ചെയ്തു. ഈജിപ്തുജനതയോടും 
ഫറവോനോടും ഫറവോന്‍െറ കൊട്ടാരവാസി 
കളോടും അവന്‍ ഇങ്ങനെ ചെയ്യുന്നത്‌ ഞങ്ങള്‍ 
കണ്ടു. 23നമ്മുടെ പൂര്‍വ്വികര്‍ക്ക്‌ യഹോവ നല്‍ 
കിയിരിക്കുന്ന വാഗ്ദാനപ്രകാരം ഈ ഭൂമി 
നമുക്കു തരുന്നതിന്‌ അവന്‍ നമ്മളെ ഈജി 
പ്തില്‍നിന്നും മോചിപ്പിച്ചു. ഈ വചനങ്ങള്‍ 
അനുസരിക്കാന്‍ യഹോവ നമ്മളോടുകല്ലിച്ചു. 
നമ്മുടെ ദൈവമായ യഹോവയെ നാം ആദരി 
ക്കണം. അപ്പോള്‍ അവന്‍ നമ്മെ എല്ലായ്‌പ്പോ 
ഴും നന്മയോടെ ജീവിക്കാനിടയാക്കും. 25നമ്മുടെ 
ദൈവമായ യഹോവ പറഞ്ഞതുപോലെ 
നമ്മള്‍ മുഴുവന്‍ നിയമങ്ങളും അനുസരിച്ചാല്‍, 
നമ്മള്‍ നല്ലൊരു കാര്യം ചെയ്തെന്ന്‌ അവന്‍ 
പറയും. ₹ 








യിസ്രായേല്‍, ദൈവത്തിന്‍െറ 
വിശിഷ്ടജനത 

“നിങ്ങള്‍ പ്രവേശിച്ചു സ്വന്തമാക്കാന്‍ പോ 

കുന്ന സ്ഥലത്തേക്ക്‌ നിങ്ങളുടെ ദൈവമായ 
യഹോവ നിങ്ങളെ നയിക്കും. അനേകം രാഷ്ട്ര 
ങ്ങളെ യഹോവ നിങ്ങള്‍ക്കുവേണ്ടി തുരത്തും- 
ഹിത്യര്‍, ഗിര്‍ഗ്ൃശ്യര്‍, അമോര്യര്‍, കനാന്യർ, 
പെരിന്ധ്യര്‍, ഹിവ്യര്‍, യെബുസ്യര്‍ ഇങ്ങനെ 
നിങ്ങളെക്കാള്‍ വലുതും ശക്തവുമായ ഏഴു 
രാജ്യങ്ങളെ തുരത്തും. 2നിങ്ങളുടെ ദൈവമായ 
യഹോവ ഈ രാജങ്ങളെ നിങ്ങളുടെ അധികാ 
രത്തിന്‍ കീഴിലാക്കും. നിങ്ങള്‍ അവരെ തോല്ലി 
ക്കും. നിങ്ങള്‍ അവരെ പൂര്‍ണ്ണമായും നശിപ്പി 
ക്കണം. അവരുമായി ഒരു കരാര്‍ ഉണ്ടാക്കരുത്‌. 
അവരോട്‌ കരുണ കാണിക്കുകയുമരുത്‌. 3അവ 
രിലാരെയും വിവാഹം കഴിക്കരുത്‌. മറ്റു രാഷ്ട്ര 
ക്കാരില്‍നിന്ന്‌ വിവാഹം കഴിക്കാന്‍ നിങ്ങളുടെ 
മക്കളെയും അനുവദിക്കരുത്‌. 4്കാരണം, അവര്‍ 
നിങ്ങളുടെ മക്കളെ, എന്നെ അനുസരിക്കുന്ന 
തില്‍ നിന്നും പി൯തിരിപ്പിക്കും. അപ്പോള്‍ നിങ്ങ 
ളുടെ മക്കള്‍ മറ്റു ദൈവങ്ങളെ ശുശ്രൂഷിക്കും. 
യഹോവ നിങ്ങളോട്‌ വളരെ കോപിക്കുകയും 
ചെയ്യും. അവന്‍ നിങ്ങളെ വേഗത്തില്‍ നശി 


പ്പിക്കും. 


വ്യാജദൈവങ്ങളെ നശിപ്പിക്കുക 

5*ആ രാഷ്ട്രങ്ങളോട്‌ നിങ്ങള്‍ ചെയ്യേണ്ടത്‌ 
ഇതൊക്കെയാണ്‌. അവരുടെ യാഗപീഠങ്ങളെ 
തകര്‍ക്കുകയും അവരുടെ സ്മാരകശിലകളെ 
കഷണങ്ങളാക്കുകയും ചെയ്യുക. അവരുടെ 
അശേരതൂണുകള്‍ വെട്ടിയിട്ട്‌ അവയുടെ പ്രതി 
മകള്‍ തകര്‍ത്ത്‌ തീയിടുക! 6എന്തുകൊണ്ടെ 
ന്നാല്‍, നിങ്ങള്‍ യഹോവയുടെ വിശിഷ്ടജനത 
യാകുന്നു. ഭൂമിയിലെ മുഴുവന്‍ ജനങ്ങളില്‍ 
നിന്നും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങ 
ളെ തന്‍െറ വിശിഷ്ടജനതയാക്കുന്നതിന്‌ അവ 
നന്‍േറതു മാത്രമായി തെരഞ്ഞെടുത്തു. "യഹോവ 
നിങ്ങളെ സ്നേഹിക്കുവാനും തെരഞ്ഞെടുക്കു 
വാനും എന്താണു കാരണം? നിങ്ങള്‍ ഒരു മഹാ 
ജനതയായതിനാലല്ല അത്‌. നിങ്ങള്‍ എല്ലാ ജന 
തകളെക്കാളും എണ്ണത്തില്‍ കുറഞ്ഞവര്‍! പക്ഷേ 
യഹോവ തന്‍െറ മഹാശക്തിയാല്‍ നിങ്ങളെ 
ഈജിപ്തില്‍നിന്നും മോചിപ്പിച്ചു. അവന്‍ 
നിങ്ങളെ അടിമത്തത്തില്‍നിന്നു മോചിപ്പിച്ചു. 




















നമ്മുടെ ... പറയും അഥവാ “ദൈവം കല്ലിച്ചതു 
പോലെ തന്നെ നാം അവന്‍െറ മുഴുവന്‍ നിയമങ്ങളും 
ശ്രദ്ധയോടെ അനുസരിച്ചാല്‍ നമ്മുടെ ദൈവമാ 
കുന്ന യഹോവ നമുക്ക്‌ നീതിമാന്മാര്‍ എന്ന അംഗീ 
കാരം നല്‍കും.” 


183 


ഈജിപ്തിലെ രാജാവായ ഫറവോനില്‍ 
നിന്നും അവന്‍ നിങ്ങളെ സ്വതന്ത്രരാക്കി. കാര 
ണമെത്തെന്നാല്‍, യഹോവ നിങ്ങളെ സ്നേഹി 
ക്കുന്നു. മാത്രവുമല്ല, നിങ്ങളുടെ പൂര്‍വ്വികരോട്‌ 
അവന്‍ ചെയ്ത വാഗ്ദാനം അവന്‍ പാലിക്കേ 
ണ്ടതുമുണ്ടായിരുന്നു. 

“അതിനാല്‍, നിങ്ങളുടെ ദൈവമായ 
യഹോവ മാത്രമാണ്‌ ദൈവമെന്നും അവനെ 
നിങ്ങള്‍ക്കു വിശ്വസിക്കാമെന്നും ഓര്‍മ്മിക്കുക. 
അവന്‍ തന്‍െറ കരാര്‍ പാലിക്കുന്നു. തന്നെ 
സ്നേഹിക്കുന്നവരും തന്‍െറ കല്പനകള്‍ അനു 
സരിക്കുന്നവരുമായ എല്ലാവരോടും അവന്‍ 
കാരുണ്യം കാട്ടുന്നു. ഒരായിരം തലമുറകളിലൂടെ 
അവന്‍ തന്‍െറ കാരുണ്യം കാട്ടും. 19തന്നെ വെറു 
ക്കുന്നവരെ യഹോവ ശിക്ഷിക്കുന്നു. അവന്‍ 
അവരെ നശിപ്പിക്കും. തന്നെ വെറുക്കുന്നവരെ 
ശിക്ഷിക്കുന്ന കാരൃത്തില്‍ അവന്‍ സാവധാന 
മായിരിക്കയില്ല. 1അതിനാല്‍ ഞാന്‍ നിങ്ങള്‍ 
ക്കിന്നു തന്ന കല്പനകള്‍, നിയമങ്ങള്‍, ചട്ടങ്ങള്‍ 
എന്നിവ അനുസരിക്കാന്‍ പ്രത്യേകം ശ്രദ്ധി 
ക്കുക. 12*നിങ്ങള്‍ ഈ നിയമം ശ്രദ്ധിക്കുകയും 
നിഷ്കര്‍ഷയോടെ അവ പാലിക്കുകയും ചെ 
യ്താൽ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങ 
ളോടുള്ള തന്‍െറ സ്നേഹത്തിന്‍െറ കരാര്‍ 
പാലിക്കും. നിങ്ങളുടെ പൂര്‍വ്വികര്‍ക്ക്‌ അവന്‍ 
നല്‍കിയ വാഗ്ദാനമാണിത്‌. 13അവന്‍ നിങ്ങളെ 
സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും 
അവന്‍ നിങ്ങളുടെ രാജ്യത്തെ വളര്‍ത്തും. നിങ്ങ 
ളുടെ കൂട്ടികളെ അവന്‍ അനുഗ്രഹിക്കും. നിങ്ങ 
ളുടെ വയലുകളെ അവന്‍ നല്ല വിളവുകൊണ്ട്‌ 
അനുഗ്രഹിക്കും. അവന്‍ നിങ്ങള്‍ക്കു ധാന്യവും 
പുതിയ വീഞ്ഞും എണ്ണയും നല്‍കും. അവന്‍ 
നിങ്ങളുടെ പശുക്കള്‍ക്ക്‌ പശുക്കുട്ടികളെയും 
ആടുകള്‍ക്ക്‌ കുഞ്ഞാടുകളെയും നല്‍കി അനു 
ഗ്രഹിക്കും. യഹോവ നിങ്ങള്‍ക്കു നല്‍കാമെന്ന്‌ 
നിങ്ങളുടെ പൂര്‍വ്വികരോട്‌ വാഗ്ദാനം ചെയ്ത 
ഭൂമിയില്‍ നിങ്ങള്‍ക്ക്‌ ഈ അനുഗ്രഹങ്ങളെല്ലാം 
ലഭിക്കും. 

14“നിങ്ങള്‍ എല്ലാവരെക്കാളും അനുഗ്രഹിക്ക 
പ്പെടും. എല്ലാ ഭാര്യാഭര്‍ത്താക്കന്മാര്‍ക്കും കുട്ടിക 
ളുണ്ടാകും. നിങ്ങളുടെ പശുക്കള്‍ക്ക്‌ കുട്ടിക 
ളുണ്ടാകും. നിങ്ങളില്‍നിന്ന്‌ യഹോവ എല്ലാ 
രോഗങ്ങളെയും എടുത്തുകളയുകയും ചെയ്യും. 
ഈജിപ്തില്‍ നിങ്ങളെ ബാധിച്ചിരുന്ന മാരക 
രോഗങ്ങള്‍ നിങ്ങളെ ബാധിക്കാന്‍ യഹോവ 
അനുവദിക്കില്ല. പക്ഷേ ആ രോഗങ്ങള്‍ക്ക്‌ 
നിങ്ങളുടെ ശത്രുക്കളെ അവന്‍ ഇരയാക്കും. 
16നിങ്ങളുടെ ദൈവമായ യഹോവയുടെ സഹാ 
യത്തോടെ നിങ്ങള്‍ തോല്ലിക്കുന്ന ശത്രുക്കളെ 
മുഴുവന്‍ നശിപ്പിക്കണം. അവരോട്‌ അനുതാപം 
തോന്നരുത്‌. അവരുടെ ദേവന്മാരെ ആരാധിക്ക 
രുത്‌. കാരണം, അവര്‍ ഒരു കെണിയാണ്‌- അവര്‍ 
നിങ്ങളുടെ ജീവിതം നശിപ്പിക്കും. 




















തന്‍െറ ജനങ്ങളെ സഹായിക്കാമെന്നു 
യഹോവയുടെ വാഗ്ദാനം 

17**ആ രാജ്യങ്ങള്‍ ഞങ്ങളുടേതിനെക്കാള്‍ 
വലുതാണ്‌. ഞങ്ങള്‍ക്കെങ്ങനെ അവരെ തുര 
ത്താനാവും? എന്നു നിങ്ങള്‍ മനസ്സില്‍ പറയ 
രുത്‌. 18നിങ്ങള്‍ അവരെ ഭയക്കരുത്‌. നിങ്ങളുടെ 
ദൈവമായ യഹോവ ഈജിപ്തിലെ ഫറവോ 
നോടും അവന്‍െറ ജനതയോടും ചെയ്തത്‌ 
നിങ്ങള്‍ ഓര്‍മ്മിക്കണം. അവന്‍ അവര്‍ക്കു നല്‍ 
കിയ വലിയ ദുരിതങ്ങള്‍ നിങ്ങള്‍ കണ്ടതാണ്‌. 





ആവര്‍ത്തനം 7:9-8:3 


അവന്‍ ചെയ്ത അത്ഭുതകൃത്യങ്ങളും നിങ്ങള്‍ 
കണ്ടു. നിങ്ങളെ ഈജിപ്തില്‍നിന്നും മോചി 
പ്പിക്കാന്‍ യഹോവ തന്‍െറ മഹാശക്തിയും കരു 
ത്തും ഉപയോഗിച്ചതും നിങ്ങള്‍ കണ്ടു. നിങ്ങള്‍ 
ഭയക്കുന്ന എല്ലാവര്‍ക്കുമെതിരെ നിങ്ങളുടെ 
ദൈവമായ യഹോവ അതേ ശക്തി ഉപയോ 
ഗിക്കും. 

20“നിങ്ങളില്‍ നിന്നും രക്ഷപ്പെട്ട്‌ ഒളിച്ചിരിക്കു 
ന്നവരെ തെരഞ്ഞുപിടിക്കാ൯ന്‍ നിങ്ങളുടെ 
ദൈവമായ യഹോവ കടന്നലുകളെവരെ അയ 
ച്ചെന്നുവരാം. അവരെ മുഴുവന്‍ അവന്‍ നശി 
പ്പിക്കും. അവരെ ഭയക്കരുത്‌, കാരണം നിങ്ങ 
ളുടെ ദൈവമായ യഹോവ നിങ്ങളോടൊ 
മാണ്‌. ദൈവം ശക്തനും ഭീതിദായകനുമാണ്‌. 
മാനിങ്ങളുടെ ദൈവമായ യഹോവ ആ ജനത 
കളെ കുറേശ്ശെ നിങ്ങളുടെ രാജ്യത്തുനിന്നും 
ഓടിക്കും. ഒറ്റയടിക്കു നിങ്ങള്‍ അവരെ നശിപ്പി 
ക്കില്ല. അങ്ങനെ നിങ്ങള്‍ ചെയ്താല്‍ കാട്ടുമൃഗ 
ങ്ങള്‍ നിങ്ങള്‍ക്കുപദ്രവമാകുന്നത്ര പെരുകും. 
മ3്പക്ഷേ ആ രാഷ്ട്രങ്ങളെ തോല്ലിക്കാന്‍ ദൈവ 
മായ യഹോവ നിങ്ങളെ സഹായിക്കും. അവര്‍ 
പൂര്‍ണ്ണമായും നശിക്കുംവരെ യഹോവ യുദ്ധ 
ത്തില്‍ അവര്‍ക്കിടയില്‍ ആശയക്കുഴപ്പമുണ്ടാ 
ക്കും. 4്അവരുടെ രാജാക്കന്മാരെ തോല്ലിക്കാന്‍ 
യഹോവ നിങ്ങളെ സഹായിക്കും. നിങ്ങള്‍ 
അവരെ കൊല്ലണം. അപ്പോള്‍ അവര്‍ എന്നെ 
ങ്കിലും ജീവിച്ചിരുന്നതായി ലോകം ഓര്‍ക്കില്ല. 
ആരും നിങ്ങളെ തടയില്ല. നിങ്ങള്‍ അവരെ 
മുഴുവന്‍ നശിപ്പിക്കണം. 

25“അവരുടെ ദേവപ്രതിമകള്‍ നിങ്ങള്‍ തീ 
യില്‍ വലിച്ചെറിഞ്ഞു ദഹിപ്പിക്കണം. ആ വിഗ്ര 
ഹങ്ങളിലെ സ്വര്‍ണ്ണമോ വെള്ളിയോ നിങ്ങള്‍ 
സൂക്ഷിക്കേണ്ടതില്ല. അവ നിങ്ങള്‍ സ്വന്തമാക്കി 
യെടുക്കുകയുമരുത്. അത്‌ നിങ്ങള്‍ക്കൊരു 
കെണിയായിരിക്കും- അതു നിങ്ങളുടെ ജീവിതം 
തുലയ്ക്കും. കാരണം, നിങ്ങളുടെ ദൈവമായ 
യഹോവ ആ വിഗ്രഹങ്ങളെ വെറുക്കുന്നു. 2ആ 
നിന്ദ്യമായ വസ്തുക്കളൊന്നും നിങ്ങള്‍ വീട്ടില്‍ 
കൊണ്ടുവരരുത്‌, അല്ലാത്തപക്ഷം നിങ്ങളും 
അതിനെപ്പോലെ ശപിക്കപ്പെടും. അവയെ 
നിങ്ങള്‍ വെറുക്കണം! ആ വിഗ്രഹങ്ങള്‍ നിങ്ങള്‍ 
നശിപ്പിക്കണം! 

















യഹോവയെ ഓര്‍മ്മിക്കുക 

“ഞാനിന്ന്‌ നിങ്ങള്‍ക്കു തന്ന എല്ലാ കല്പന 

കളും നിങ്ങള്‍ അനുസരിക്കണം. കാരണം, 
അപ്പോള്‍ നിങ്ങള്‍ ജീവനോടെയിരിക്കുകയും 
ഒരു മഹാരാജ്യമായി വളരുകയും ചെയ്യും. 
യഹോവ നിങ്ങളുടെ പൂര്‍വ്യികരോടു 
വാഗ്ദാനം ചെയ്ത ഭൂമി നിങ്ങള്‍ക്കു ലഭിക്കും. 
ഈ നാല്പതു കൊല്ലക്കാലം മരുഭൂമിയിലൂടെ 
ദൈവമായ യഹോവ നിങ്ങളെ നയിച്ച ഈ 
യാത്ര നിങ്ങള്‍ ഓര്‍മ്മിക്കണം. യഹോവ നിങ്ങ 
ളെ പരീക്ഷിക്കുകയായിരുന്നു. നിങ്ങളെ ഏറ്റ 
വും വിനീതരാക്കുകയായിരുന്നു അവന്‍െറ 
ലക്ഷ്യം. നിങ്ങളുടെ ഉള്ളിലിരിപ്പ്‌ അവനറിയണ 
മായിരുന്നു. തന്‍െറ കല്പനകള്‍ നിങ്ങള്‍ അനുസ 
രിക്കുന്നുണ്ടോ എന്നറിയാനും അവന്‍ ആഗ്ര 
ഹിച്ചു. യഹോവ നിങ്ങളെ വിനീതനാക്കുക 
യും നിങ്ങള്‍ക്കു വിശപ്പുണ്ടാക്കുകയും ചെയ്തു. 
അപ്പോള്‍ അവന്‍ നിങ്ങള്‍ക്കു മുന്പ്‌ അറിയാത്ത 
തും നിങ്ങളുടെ പൂര്‍വ്വികന്മാര്‍ ഒരിക്കലും 
കാണാത്തതുമായ “മന്നാ” കൊണ്ട്‌ നിങ്ങളെ 
തീറ്റുകയും ചെയ്തു. യഹോവ എന്തിനാണി 











ആവര്‍ത്തനം 8:4-9:7 


ങ്ങനെയൊക്കെ ചെയ്തത്‌? കാരണം, മനുഷ്യരെ 
ജീവിപ്പിക്കുന്നത്‌ അപ്പം മാത്രമല്ലെന്ന്‌ നിങ്ങളെ 
ബോധ്യപ്പെടുത്താന്‍ യഹോവ ആഗ്രഹിച്ചു. 
യഹോവയുടെ വചനങ്ങളിലാണ്‌ ജീവന്‍െറ 
ആധാരം. 4ഇക്കഴിഞ്ഞ നാല്പതു വര്‍ഷം നിങ്ങ 
ളുടെ വസ്ത്രങ്ങള്‍ പഴകിക്കീറിയില്പ. കാലുകള്‍ 
നീരുവന്നു പൊട്ടിയില്ല. കാരണം, യഹോവ 
നിങ്ങളെ സംരക്ഷിച്ചു! ടനിങ്ങള്‍ക്കു വേണ്ടിയാ 
ണ്‌ നിങ്ങളുടെ ദൈവമായ യഹോവ ഇതൊ 
ക്കെ ചെയ്തതെന്ന്‌ നിങ്ങള്‍ ഓര്‍മ്മിക്കണം. 
തന്‍െറ മകനെ പഠിപ്പിക്കുകയും തെറ്റു തിരു 
ത്തുകയും ചെയുന്ന ഒരു പിതാവിനെപ്പോലെ 
യാണ്‌ ദൈവം. 

“നിങ്ങളുടെ ദൈവമായ യഹോവയുടെ 
കല്പനകള്‍ നിങ്ങള്‍ അനുസരിക്കണം. അവനെ 
പിന്തുടരുകയും ആദരിക്കുകയും ചെയ്യുക. 
"നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ 
നദികളും ഉറവകളുമുള്ള ഒരു നല്ല ഭൂമിയിലേക്കു 
നയിക്കുന്നു. താഴ്വരകളിലും മലകളിലും ഭൂമി 
യില്‍നിന്ന്‌ വെള്ളമൊഴുകുന്നു. 8ഗോതനമ്പും 
യവവും മുന്തിരിയും അത്തിമരങ്ങളും മാതള 
നാരകങ്ങളുമുള്ള നാട്‌. ഒലീവെണ്ണയും തേനു 
മുള്ള നാട്‌. “അവിടെ നിങ്ങള്‍ക്ക്‌ സമൃദ്ധമായി 
ആഹാരം ഉണ്ടായിരിക്കും. അവിടത്തെ പാറകള്‍ 
ഇരുമ്പാകുന്നു. മലകളില്‍നിന്ന്‌ നിങ്ങള്‍ക്കു 
ചെമ്പു കുഴിച്ചെടുക്കാം. 10നിങ്ങള്‍ക്ക്‌ തിന്നാനു 
ഒ്ളതെല്പാം അവിടെ ലഭിക്കും. അപ്പോള്‍ നിങ്ങള്‍ 
നിങ്ങളുടെ ദൈവമായ യഹോവയെ അവന്‍ 
നിങ്ങള്‍ക്കു നല്‍കിയ നല്ല ഭൂമിയുടെ പേരില്‍ 
സ്തുതിക്കുകയും ചെയ്യും. 











യഹോവയുടെ പ്രവൃത്തികള്‍ മറക്കരുത്‌ 

11“സൂക്ഷിച്ചിരിക്കുക. നിങ്ങളുടെ ദൈവമായ 
യഹോവയെ മറക്കരുത്‌! ഞാന്‍ നിങ്ങള്‍ക്കിന്നു 
തരുന്ന കല്പനകളും നിയമങ്ങളും ചട്ടങ്ങളും 
അനുസരിക്കാന്‍ ശ്രദ്ധിക്കുക. 12അപ്പ്പോള്‍ നിങ്ങ 
ള്‍ക്കു ധാരാളം ഭക്ഷണം ലഭിക്കുകയും താമസി 
ക്കാന്‍ നല്ല വീടുകള്‍ ലഭിക്കുകയും ചെയ്യും. 
13നിങ്ങളുടെ പശുക്കളും ചെമ്മരിയാടുകളും 
കോലാടുകളും ധാരാളമായി വളരും. നിങ്ങ 
ള്‍ക്കു ധാരാളം വെള്ളിയും സ്വര്‍ണ്ണവും കിട്ടും. 
എലാം നിങ്ങള്‍ക്കു ധാരാളം ലഭിക്കും! 14അങ്ങനെ 
യുണ്ടാകുമ്പോള്‍ അഹങ്കരിക്കാതെയിരിക്കാ൯ 
നിങ്ങള്‍ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ദൈവമായ 
യഹോവയെ നിങ്ങള്‍ മറക്കരുത്‌. നിങ്ങള്‍ ഈജി 
പ്തില്‍ അടിമകളായിരുന്നു. പക്ഷേ യഹോവ 
നിങ്ങളെ സ്വതന്ത്രരാക്കുകയും അവിടെനിന്ന്‌ 
പുറത്തേക്കു നയിക്കുകയും ചെയ്തു. 15വിശാ 
ലവും ഭീകരവുമായ മരുഭൂമിയിലൂടെ യഹോവ 
നിങ്ങളെ നയിച്ചു. വിഷപ്പാമ്പുകളും തേളുകളും 





184 


ശക്തി തന്നത്‌ അവനാണെന്ന്‌ ഓര്‍മ്മിക്കുക! 
യഹോവ എന്തിനാണിങ്ങനെ ചെയ്യുന്നത്‌? 
എന്തുകൊണ്ടെന്നാല്‍ ഇന്ന്‌ അവന്‍ ചെയ്യുമ്പോ 
ലെ നിങ്ങളുടെ പൂര്‍വ്വികര്‍ക്കു നല്‍കിയ കരാര്‍ 
പാലിക്കാന്‍ അവന്‍ ആഗ്രഹിക്കുന്നു! 
19“ഒരിക്കലും നിങ്ങളുടെ ദൈവമായ യഹോ 
വയെ മറക്കരുത്‌. മറ്റു ദൈവങ്ങളെ ഒരിക്കലും 
പിന്തുടരരുത്‌! അവരെ ആരാധിക്കുകയോ 
ശുശ്രൂഷിക്കുകയോ ചെയ്യരുത്‌. അങ്ങനെ ചെ 
യ്താല്‍ നിങ്ങള്‍ തീര്‍ച്ചയായും നശിപ്പിക്കപ്പെ 
ടുമെന്ന്‌ ഞാനിന്നു നിങ്ങള്‍ക്കു മുന്നറിയിപ്പു 
തരുന്നു. മയഹോവ നിങ്ങള്‍ക്കുവേണ്ടി മറ്റു 
രാജ്യങ്ങളെ നശിപ്പിക്കുന്നു. പക്ഷേ നിങ്ങള്‍ 
മറ്റു ദൈവങ്ങളെ പിന്തുടര്‍ന്നാല്‍ അവരെപ്പോ 
ലെ നിങ്ങള്‍ നശിപ്പിക്കപ്പെടും! എന്തുകൊണ്ടെ 
ന്നാല്‍, നിങ്ങളുടെ ദൈവമായ യഹോവയെ 
ശ്രവിക്കുന്നതു നിങ്ങള്‍ നിര്‍ത്തി! 





യഹോവ യിസ്രായേലിനോടൊപ്പ മായിരിക്കും 
“യിസ്രായേല്‍ജനമേ ശ്രദ്ധിക്കുക! നിങ്ങ 
ളിന്ന്‌ യോര്‍ദ്ദാന്‍നദി കുറുകെ കടക്കണം. 
നിങ്ങള്‍ ആ ഭൂമിയിലേക്കു കടന്ന്‌ നിങ്ങളെ 
ക്കാള്‍ വലുതും ശക്തവുമായ ജനതകളെ തുര 
ത്തണം. അവരുടെ നഗരങ്ങള്‍ വലുതും 
ആകാശം മുട്ടെ മതിലുള്ളവയുമാണ്‌! 2അവിട 
ത്തെ ജനങ്ങള്‍ ഉയരമുള്ളവരും ശക്തരുമാണ്‌. 
അവരാണ്‌ അനാക്ൃര്‍. നിങ്ങള്‍ക്കവരെപ്പറ്റി 
അറിയാം. “അനാക്യരെ തോല്പിക്കാന്‍ ആര്‍ക്കും 
സാദ്ധ്യമല്ല” എന്നു ചാരന്മാര്‍ പറയുന്നതു 
നിങ്ങള്‍ കേട്ടിട്ടുണ്ടല്ലോ. 3പക്ഷേ, നിങ്ങള്‍ക്കു 
മുമ്പേ നദി കടന്നു പോകുന്നതു ദൈവമാണെ 
ന്നും നശിപ്പിക്കുന്ന അഗ്നി പോലെയാണ്‌ ദൈ 
വമെന്നും നിങ്ങള്‍ക്ക്‌ ഉറപ്പിക്കാം! ആ രാഷ്ട്ര 
ങ്ങളെ യഹോവ നശിപ്പിക്കും. അവന്‍ അവരെ 
നിങ്ങള്‍ക്കു മുമ്പില്‍ വീഴ്ത്തും. അവരെ നിങ്ങള്‍ 
പുറത്തേക്കു തുരത്തും. നിങ്ങള്‍ വേഗം അവരെ 
നശിപ്പിക്കും. ഇങ്ങനെ സംഭവിക്കുമെന്ന്‌ 
യഹോവ നിങ്ങള്‍ക്കു വാക്കു തന്നിട്ടുണ്ട്‌. 
“നിങ്ങളുടെ ദൈവമായ യഹോവ ആ 
രാഷ്ട്രങ്ങളെ നിങ്ങള്‍ക്കു വേണ്ടി പുറത്താക്കും. 
പക്ഷേ “ഞങ്ങള്‍ വളരെ നല്ലവരായതുകൊണ്ട്‌ 
യഹോവ ഞങ്ങളെ ഇവിടെ താമസിക്കാനായി 
കൊണ്ടുവന്നു” എന്നു സ്വയം പറയരുത്‌. അതല്ല 
കാരണം! അവര്‍ ദുഷ്ടന്മാരായതുകൊണ്ടാണ്‌. 
നിങ്ങള്‍ നല്ലവരായതുകൊണ്ടല്ല യഹോവ 
അവരെ പുറത്താക്കിയത്‌. നിങ്ങള്‍ നല്ലവരും 
സന്മാര്‍ഗ്ഗികളുമായതു കൊണ്ടല്ല നിങ്ങള്‍ 
അങ്ങോട്ടു പോയി അവരുടെ രാജ്യം സ്വന്തമാ 
ക്കുന്നത്‌. നിങ്ങള്‍ കടന്നു ചെല്ലുമ്പോള്‍ നിങ്ങ 
ളുടെ ദൈവമായ യഹോവ അവിടെ വസിക്കു 

















ആ മരുഭൂമിയിലുണ്ടായിരുന്നു! ഭൂമി വരണ്ട്‌ ഒരു 
തുള്ളി വെള്ളം പോലുമില്ലാതെയിരുന്നു. 
എന്നാല്‍ യഹോവ നിങ്ങള്‍ക്കു പാറയില്‍ 
നിന്നും വെള്ളം തന്നു. 1മരൂഭൂമിയില്‍ യഹോവ 
നിങ്ങള്‍ക്കു ഭക്ഷിക്കാന്‍ മന്നാ നല്‍കി- നിങ്ങ 
ളുടെ പൂര്‍വ്വികര്‍ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഭക്ഷ 
ണം. യഹോവ നിങ്ങളെ പരീക്ഷിച്ചു. എന്തു 
കൊണ്ടെന്നാല്‍ അവസാനം നിങ്ങള്‍ക്ക്‌ എല്ലാം 
നന്നായി വരുന്നതിന്‌ യഹോവ നിങ്ങളെ വിനീ 
തരാക്കിയിരിക്കുന്നു. 1*എനന്‍െറ സ്വന്തം ശക്തി 
യും കഴിവും കൊണ്ടാണ്‌ ഈ ധനമെല്ലാം 
എനിക്കു കിട്ടിയത്‌.” എന്നു മാത്രം പറയാതിരി 
ക്കുക. 18നിങ്ങളുടെ ദൈവമായ യഹോവയെ 
ഓര്‍മ്മിക്കുക. നിങ്ങള്‍ക്ക്‌ എല്ലാം ചെയ്യാനുള്ള 








ന്നവരെ അവരുടെ ദുര്‍മ്മാര്‍ഗ്ഗം മൂലം പുറത്താ 
ക്കുകയാണ്‌. യഹോവയ്ക്ക്‌ താന്‍ നിങ്ങളുടെ 
പൂര്‍വ്വികരായ അബ്രഹാമിനോടും യിസ്ഹാ 
ക്കിനോടും യാക്കോബിനോടും നടത്തിയ 
വാഗ്ദാനം പാലിക്കാന്‍ ആഗ്രഹമുണ്ട്‌. അതു 
കൊണ്ട്‌ 6നിങ്ങളുടെ ദൈവമായ യഹോവ 
ആ നല്ല ഭൂമി നിങ്ങള്‍ക്കു താമസിക്കാന്‍ തരുന്നു. 
പക്ഷേ നിങ്ങള്‍ നല്ലവരായതുകൊണ്ടല്ല അത്‌. 
നിങ്ങള്‍ വളരെ കഠിനഹൃദയരാണെന്നതാണു 
സത്യം. 





യഹോവയുടെ കോപം ഓര്‍മ്മിക്കുക 
"നിങ്ങളുടെ ദൈവമായ യഹോവയെ മരു 
ഭൂമിയില്‍ വച്ച്‌ നിങ്ങള്‍ കോപിഷ്ഠരാക്കിയത്‌ 


185 


സ്മരിക്കുക! ഈജിപ്തില്‍നിന്നും പുറപ്പെട്ട 
അന്നു മുതല്‍ ഇവിടെയെത്തുംവരെ യഹോ 
വയെ അനുസരിക്കാന്‍ നിങ്ങള്‍ വിസമ്മതിച്ചു. 
ട്ഹോരേബുമലയില്‍ വച്ച്‌ നിങ്ങള്‍ യഹോ 
വയെ ദേഷ്യപ്പെടുത്തി. നിങ്ങളെ en 
ക്കാനും മാത്രം കോപം യഹോവയ്ക്കുണ്ടായി! 
രണ്ടു പരന്ന കല്ലുകള്‍ക്കായി ഞാന്‍ മലമുകളി 
ലേക്കു കയറി. ആ കല്പുകളിന്മേലാണ്‌ യഹോവ 
നിങ്ങളുമായി ഉണ്ടാക്കിയ കരാര്‍ എഴുതി വച്ചി 
രുന്നത്‌. ഞാന്‍ നാല്പതു പകലും നാല്പതു രാത്രി 
യും മലമുകളില്‍ തങ്ങി. ഞാന്‍ എന്തെങ്കിലും 
തിന്നുകയോ കുടിക്കുകയോ ഉണ്ടായില്ല. 
10 യഹോവ പരന്ന കല്ലുകള്‍ എനിക്കു നല്‍കി. 
ആ കല്ലുകളില്‍ യഹോവ തന്‍െറ കല്പനകള്‍ 
തന്‍െറ വിരലുകൊണ്ട്‌ എഴുതി. നിങ്ങള്‍ മല 
യില്‍ സമ്മേളിച്ചപ്പോള്‍ അഗ്നിയില്‍ നിന്ന്‌ 
ദൈവം നിങ്ങളോടു പറഞ്ഞതെല്ലാം അവന്‍ 
ആ കല്ലുകളില്‍ എഴുതി. 

11“നാല്തു പകലുകളുടെയും നാല്പതു രാവു 
കളുടെയും അവസാനം യഹോവ എനിക്കു 
പരന്ന കല്ലുകള്‍ തന്നു. കരാറിന്‍െറ കല്ലുകള്‍. 
12അനന്തരം യഹോവ എന്നോടു പറഞ്ഞു, 
“വേഗം എഴുന്നേറ്റ്‌ താഴേക്കു പോവുക. ഈജി 
പ്തില്‍നിന്നും നീ കൊണ്ടുവന്ന ജനങ്ങള്‍ 
സ്വയം നശിക്കുന്നു. അവര്‍ വേഗം എന്‍െറ 
കല്പനകള്‍ അനുസരിക്കുന്നത്‌ നിര്‍ത്തിയിരിക്കു 
ന്നു! അവര്‍ സ്വര്‍ണ്ണം കൊണ്ടൊരു വിഗ്രഹമു 
ണ്ടാക്കിയിരിക്കുന്നു.” 

13“യഹോവ ഇത്രയും കൂടി എന്നോടു പറ 
ഞ്ഞു, “ഇവരെ ഞാന്‍ നിരീക്ഷിച്ചു. അവര്‍ 
വളരെ കഠിനഹൃദയരാണ്‌! 4ഇവരുടെ പേരു 
പോലും ആരും ഓര്‍മ്മിക്കാത്തവിധം ഞാനി 
വരെ നശിപ്പിക്കട്ടെ! അനന്തരം ഞാന്‍ നിന്നില്‍ 
നിന്ന്‌ ഇവരെക്കാള്‍ വലുതും ശക്തവുമായ 
മറ്റൊരു രാഷ്ട്രത്തെ സൃഷ്ടിക്കും.” 


























സ്വര്‍ണ്ണ കാളക്കുട്ടി 

15“അനന്തരം ഞാന്‍ തിരിച്ചു മലയിറങ്ങി. 
മല അഗ്നിയില്‍ എരിയുകയായിരുന്നു. കരാറി 
ന്‍െറ രണ്ടു കല്ലുകളും എന്‍റെ കൈകളിലുണ്ടാ 
യിരുന്നു. 4ഞാ൯ന്‍ നോക്കിയപ്പോള്‍ നിങ്ങള്‍ 
നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്കെതിരെ 
പാപം ചെയ്തിരുന്നു. സ്വര്‍ണ്ണം ഉരുക്കി നിങ്ങളു 
ണ്ടാക്കിയ കാളക്കുട്ടിയെ ഞാന്‍ കണ്ടു. യഹോ 
വയെ അനുസരിക്കുന്നത്‌ നിങ്ങള്‍ ഇത്രവേഗം 
നിര്‍ത്തി! 17അതിനാല്‍ ഞാന്‍ രണ്ടു പരന്ന 
കല്ലുകളുമെടുക്കുകയും അവ നിലത്തെറിയു 
കയും ചെയ്തു. അവിടെ നിങ്ങളുടെ കണ്‍മു 
മ്പില്‍ വച്ച്‌ ഞാന്‍ ആ കല്ലുകളെ കഷണങ്ങ 
ളാക്കി. 18അനന്തരം ഞാന്‍ മുമ്പു ചെയ്തതു 
പോലെ എന്‍െറ നെറ്റി തറയില്‍ മുട്ടിച്ച്‌ യഹോ 
വയുടെ മുമ്പില്‍ നാല്പതു രാവും നാല്പതു പക 
ും നമസ്കരിച്ചു. ഞാന്‍ എന്തെങ്കിലും തിന്നു 
യോ വെള്ളം കുടിക്കുകയോ ചെയ്തില്ല. 
ങ്ങള്‍ അത്ര കൊടുംപാപം ചെയ്തതിനാ 
ാണ്‌ ഞാന്‍ അതു ചെയ്തത്‌. ദുഷിച്ച കാര്യ 
ങ്ങള്‍ ചെയ്ത്‌ നിങ്ങള്‍ യഹോവയെ പ്രകോപി 








ലവ 
ക 
ന 
ലവ 


ആവര്‍ത്തനം 9:8-10:4 


ളുണ്ടാക്കിയ കാളക്കുട്ടിയെന്ന ആ ഭയങ്കര 
വസ്തുവിനെ ഞാന്‍ എടുത്തു അഗ്നിയില്‍ 
ദഹിപ്പിച്ചു. ഞാനതിനെ കഷണങ്ങളാക്കി. 
അതിനെ ഞാന്‍ ഇടിച്ചു പൊടിയാക്കി. അന 
ന്തരം ഞാ൯ ആ പൊടി മലയില്‍നിന്നു വരു 
ന്ന നദിയിലൊഴുക്കി. 


യിസ്രായേലിനോടു പൊറുക്കാന്‍ മോശെ 
ദൈവത്തോടു പ്രാര്‍ത്ഥിക്കുന്നു 

22“തബേര, മസ്സ. കിബ്രോത്ത്-ഹത്താവ 
എന്നിവിടങ്ങളില്‍ വച്ചും നിങ്ങള്‍ യഹോ 
വയെ കോപിഷ്ഠനാക്കി. 4കാദേശ്ബര്‍ന്നേയ 
വിട്ടുപോകാന്‍ യഹോവ നിങ്ങളോടു പറ 
ഞ്ഞതു നിങ്ങള്‍ അനുസരിച്ചുമില്ല. അവ൯ പറ 
ഞ്ഞു, “മുകളിലേക്കു ചെന്ന്‌ ഞാന്‍ തരുന്ന 
സ്ഥലം എടുക്കുക.” പക്ഷേ നിങ്ങളുടെ ദൈവ 
മായ യഹോവയെ അനുസരിക്കാന്‍ നിങ്ങള്‍ 
കൂട്ടാക്കിയില്ല. നിങ്ങള്‍ അവനെ വിശ്വസി 
ചില്ല. അവന്‍െറ കല്പനയെ നിങ്ങള്‍ ശ്രദ്ധി 
ച്ചില്ല. ഞാന്‍ നിങ്ങളെ അറിഞ്ഞപ്പോള്‍ മുതല്‍ 
നിങ്ങള്‍ യഹോവയെ അനുസരിക്കാന്‍ വിസ 
മ്മതിക്കുകയായിരുന്നു. 

25“അങ്ങനെ, ഞാന്‍ നാല്പതു രാവും നാല്പതു 
പകലും യഹോവയുടെ മുമ്പില്‍ നമസ്കരിച്ചു 
കിടന്നു. എന്തുകൊണ്ടെന്നാല്‍ നിങ്ങളെ നശി 
പ്പിക്കുമെന്ന്‌ യഹോവ പറഞ്ഞു. ഞാന്‍ 
യഹോവയോടു പ്രാര്‍ത്ഥിച്ചു. ഞാന്‍ പറഞ്ഞു: 
എന്‍റെ യജമാനനായ യഹോവേ, അങ്ങയുടെ 
ജനതയെ നശിപ്പിക്കരുതേ. അവര്‍ അങ്ങയുടേ 
താണ്‌. അങ്ങ്‌ അങ്ങയുടെ മഹാശക്തിയാല്‍ 
അവരെ ഈജിപ്തില്‍നിന്നും മോചിപ്പിച്ചു 
കൊണ്ടുവന്നു. 27അങ്ങയുടെ ഭൂത്യന്മാരായ 
അബ്രാഹാമിനോടും യിസ്ഹാക്കിനോടും 
യാക്കോബിനോടും അങ്ങു ചെയ്ത വാഗ്ദാന 
ത്തെപ്പറ്റി ഓര്‍മ്മിച്ചാലും. അവര്‍ എത്ര കഠിന 
ഹൃദയരാണെന്നതു മറക്കേണമേ. അവരുടെ ദൂര്‍ 
മാര്‍ഗ്ഗങ്ങളെയോ പാപങ്ങളെയോ നോക്കാതി 
രൂന്നാലും. 2നീ നിന്‍െറ ജനതയെ ശിക്ഷിച്ചാല്‍ 
ഈജിപ്തു കാര്‍ ഇങ്ങനെ പറയും, “താന്‍ വാ 
ഗ്ദാനം ചെയ്ത ഭൂമിയിലേക്ക്‌ തന്‍െറ ജനതയെ 
കൊണ്ടുപോകാന്‍ യഹോവയ്ക്കു കഴിഞ്ഞില്ല. 
അവന്‍ അവരെ വെറുത്തു. അതിനാല്‍ അവരെ 
കൊല്ലാന്‍ അവന്‍ മരുഭൂമിയിലേക്കു കൊണ്ടു 
പോയി. പക്ഷേ, യഹോവേ, അവര്‍ നിന്‍െറ 
ജനതയാണ്‌. അവര്‍ നിന്‍േറേതാണ്‌. നിന്‍െറ 
മഹാശക്തിയാല്‍ നീ അവരെ ഈജിപ്തില്‍ 
നിന്നും പുറത്തേക്കു കൊണ്ടുവന്നു. 














പുതിയ ശിലാഫലകങ്ങള്‍ 

10 “അപ്പോള്‍ യഹോവ എന്നോടു പറ 

ഞ്ഞു, “ആദ്യത്തെ രണ്ടു കല്ലുകള്‍ 
പോലെ രണ്ടു ശിലാഫലകങ്ങള്‍ നീ മുറിച്ചെടു 
ക്കുക. എന്നിട്ട്‌ നീ മലകയറി എന്‍െറ അടു 
ത്തേക്കു വരിക. തടി കൊണ്ട്‌ ഒരു പെട്ടകവും 
ഉണ്ടാക്കുക. ആദ്യത്തെ കല്ലുകളില്‍- നീ പൊട്ടി 
ച്ചവ- എഴുതിയിരുന്ന അതേ വാക്കുകള്‍ ഞാന്‍ 
ഇവയിലും എഴുതാം. നീ ഈ കല്ലുകള്‍ പെട്ടക 





പ്പിച്ചു. യഹോവയുടെ കടുത്ത കോപത്തെ 
ഞാന്‍ ഭയന്നു. നിങ്ങളെ നശിപ്പിക്കാന്‍ മാത്രം 
കോപം അവനുണ്ടായിരുന്നു. പക്ഷേ യഹോവ 
വീണ്ടും എന്‍െറ വാക്കുകള്‍ ശ്രദ്ധിച്ചു. 2യഹോ 
വയ്ക്കു അഹരോനെ നശിപ്പിക്കാനും മാത്രം 
കോപം ഉണ്ടായി! അതിനാല്‍ അപ്പോള്‍ ഞാന്‍ 
അഹരോനു വേണ്ടിയും പ്രാര്‍ത്ഥിച്ചു. 21നിങ്ങ 





ത്തില്‍ വയ്ക്കണം.” 

അതിനാല്‍ ഞാന്‍ കരുവേലകത്തടി 
കൊണ്ട്‌ ഒരു പെട്ടകമുണ്ടാക്കി. പരന്ന രണ്ടു 
കല്ലുകള്‍ ആദ്യത്തേതുപോലെ ഞാന്‍ വെട്ടിയെ 
ടുത്തു. അനന്തരം ഞാന്‍ മലമുകളിലേക്കു 
കയറി. പരന്ന രണ്ടു കല്ലുകളും കയ്യിലെടുത്തു. 
യഹോവ താന്‍ മുമ്പെഴുതിയ അതേ വാക്കു 


ആവര്‍ത്തനം 10:5-11:4 


കള്‍ ആ കല്ലുകളിലെഴുതി. നിങ്ങള്‍ മലയില്‍ 
കൂടിയപ്പോള്‍ അഗ്നിയില്‍ നിന്നുകൊണ്ട്‌ 
നിങ്ങളോടു പറഞ്ഞ പത്തു കല്പനകള്‍. അന 
ന്തരം യഹോവ ശിലാഫലകങ്ങള്‍ എനിക്കു 
നല്‍കി. ടഞാ൯ മലയില്‍ നിന്നിറങ്ങി വന്നു. 
ഫലകങ്ങള്‍ ഞാനുണ്ടാക്കിയ പെട്ടകത്തില്‍ 
വച്ചു. അവ അതില്‍ വയ്ക്കാനാണ്‌ യഹോവ 


എന്നോടു കല്ലിച്ചത്‌. കല്ലുകള്‍ ഇപ്പോഴും പെട്ട 
കത്തിലുണ്ട്‌.” 

യിസ്രായേൽല്‍ജനത ബെനേ-ആക്കാന്‍ ജനത 
യുടെ കിണറുകളുടെ സമീപത്തുനിന്ന്‌ മോസ 


രയിലേക്കു പോയി. അഹരോന്‍ അവിടെ വച്ചു 





186 


പൂര്‍വ്വികരെ വളരെ സ്നേഹിച്ചു. അവന്‍ 
അവരെ സ്നേഹിച്ചതുകൊണ്ടാണ്‌ നിങ്ങളെ, 
അവരുടെ പിന്‍ഗാമികളെ, അവന്‍ തന്‍െറ 
വിശുദ്ധജനതയായി തെരഞ്ഞെടുത്തത്‌. മറ്റേ 
തെങ്കിലും ജനങ്ങള്‍ക്കു പകരം അവന്‍ നിങ്ങളെ 
തെരഞ്ഞെടുത്തു. നിങ്ങളിപ്പോഴും അവന്‍െറ 
തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്‌. 
16*കഠിനഹൃദയരായിരിക്കരുത്‌. നിങ്ങളുടെ ഹൃ 
ദയങ്ങള്‍ യഹോവയ്ക്കു നല്‍കുക. 17എന്തുകൊ 
ണ്ടെന്നാല്‍ യഹോവ നിങ്ങളുടെ ദൈവമാ 
കുന്നു. ദേവാധിദൈവവും കര്‍ത്താധികര്‍ത്താ 
വും അവനാകുന്നു. അവനാണ്‌ മഹാദൈവം. 











മരിച്ചു. അവനെ അവിടെ അടക്കുകയും 
ചെയ്തു. അഹരോന്‍്റെറ സ്ഥാനത്ത്‌ അഹരോ 
നെറ പുത്രന്‍ എലെയാസാര്‍ പുരോഹിത 
നായി. "അനന്തരം യിസ്രായേല്‍ജനത മോസര 
യില്‍നിന്നും ഗുദ്ഗോദയിലേക്കു പോയി. ഗുദ്‌ 
ഗോദയില്‍നിന്നും അവര്‍ യൊത്ബത്തെയിലേ 
ക്കു പോവുകയും ചെയ്തു. നദികളുടെ ദേശമാ 
യിരുന്നു അത്‌. അപ്പോള്‍ ലേവിഗോത്രക്കാരെ 
തന്‍െറ വിശിഷ്ടജോലികള്‍ക്കായി മറ്റു ഗോത്ര 
ങ്ങളില്‍നിന്നും യഹോവ വേര്‍തിരിച്ചു. യഹോ 
വയുടെ കരാറിന്‍െറ പെട്ടകം ചുമക്കുകയായിരു 
ന്നു അവരുടെ ജോലി. അവര്‍ യഹോവയുടെ 
മുമ്പില്‍ പുരോഹിതരായി ശുശ്രൂഷ നടത്തുക 
യും ചെയ്തു. യഹോവയുടെ നാമത്തില്‍ ജന 
ങ്ങളെ അനുഗ്രഹിക്കുന്ന ജോലിയും അവര്‍ക്കു 
ണ്ടായിരുന്നു. ഇന്നും അവര്‍ ആ വിശുദ്ധജോലി 
കള്‍ ചെയ്യുന്നു. അതിനാലാണ്‌ ലേവ്യര്‍ക്ക്‌ 
മറ്റു ഗോത്രങ്ങളെപ്പോലെ ഭൂമിയില്‍ വീതം ലഭി 
ക്കാത്തത്‌. ലേവൃര്‍ക്ക്‌ തങ്ങളുടെ വീതമായി 
യഹോവയെത്തന്നെ കിട്ടി. നിങ്ങളുടെ ദൈവ 
മായ യഹോവ അവര്‍ക്ക്‌ വാഗ്ദാനം ചെയ്തതും 
അതു തന്നെ. 

10“ആദ്യത്തേതു പോലെ ഞാന്‍ നാല്പതു 
രാവും നാല്പതു പകലും മലയില്‍ തങ്ങി. ഒരി 
ക്കല്‍ക്കൂടി യഹോവ എന്നെ ശ്രദ്ധിച്ചു. 
നിങ്ങളെ നശിപ്പിക്കേണ്ടതില്ലന്നവ൯ നിശ്ചയി 
ച്ചു. യഹോവ എന്നോടു പറഞ്ഞു, “ചെന്ന്‌ 
ജനങ്ങളെ അവരുടെ യാത്രയില്‍ നയിക്കുക. 
അവര്‍ക്കു നല്‍കുമെന്ന്‌ അവരുടെ പൂര്‍വ്വിക 
രോടു ഞാന്‍ വാഗ്ദാനം ചെയ്ത ഭൂമിയിലേക്ക്‌ 
അവര്‍ പോയി വസിക്കട്ടെ.” 























യഥാര്‍ത്ഥത്തില്‍ യഹോവ എന്താഗ്രഹിക്കുന്നു 

12“യിസ്രായേല്‍ജനമേ, ഇനി ശ്രദ്ധിക്കുക! 
നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളില്‍ 
നിന്ന്‌ എന്താണ്‌ യഥാര്‍ത്ഥത്തില്‍ ആഗ്രഹിക്കു 
ന്നത്‌? അവനെ നിങ്ങള്‍ ആദരിക്കുകയും അവന്‍ 
പറയുന്നതു ചെയ്യുകയുമാണ്‌ യഹോവ പ്രതീ 
ക്ഷിക്കുന്നത്‌. നിങ്ങള്‍ അവനെ സ്നേഹിക്കു 
കയും നിങ്ങളുടെ ദൈവമാകുന്ന യഹോവയെ 
പൂര്‍ണ്ണമനസ്സോടും ആത്മാവോടും കൂടി ശുശ്രൂ 
ഷിക്കുകയുമാണ്‌ ദൈവം നിങ്ങളില്‍നിന്ന്‌ 
പ്രതീക്ഷിക്കുന്നത്‌. 13അതിനാല്‍ ഞാനിന്നു 
നിങ്ങള്‍ക്കു തരുന്ന യഹോവയുടെ നിയമങ്ങളും 
കല്പനകളും നിങ്ങള്‍ അനുസരിക്കുക. ഈ നിയ 
മങ്ങളും കല്പനകളും നിങ്ങളുടെ നന്മയ്ക്കു 
വേണ്ടിയുള്ളതാണ്‌. 

14“എല്പാം നിങ്ങളുടെ ദൈവമാകുന്ന യഹോ 
വയുടേതാണ്‌. സ്വര്‍ഗ്ഗങ്ങളും അത്യുന്നത സ്വര്‍ 
ഗൂങ്ങളും യഹോവയുടേതാണ്‌. ഭൂമിയും അതി 
ലുള്ള വസ്തുക്കളും നിങ്ങളുടെ ദൈവമായ 
യഹോവയുടേതാണ്‌. യഹോവ നിങ്ങളുടെ 











പ്രബലനും ശക്തനുമായ പോരാളിയാണ്‌ 
അവന്‍. യഹോവയ്ക്കു ഓരോ വ്യക്തിയും ഒരു 
പോലെയാണ്‌. അവന്‍ തന്‍െറ മനസ്സു മാറ്റാന്‍ 
പണം സ്വീകരിക്കാറില്ല. 1&മാതാപിതാക്കളി 
ല്ലാത്ത കൂട്ടികളെ അവന്‍ സഹായിക്കുന്നു. വിധ 
വകളെ അവന്‍ സഹായിക്കുന്നു. നമ്മുടെ രാജ്യ 
ത്തെ വിദേശികളെപ്പോലും അവന്‍ സഹായി 
ക്കുന്നു, അവന്‍ അവര്‍ക്കു ഭക്ഷണവും വസ്ത്ര 
വും നല്‍കുന്നു. അതിനാല്‍ നിങ്ങളും ആ 
വിദേശികളെ സ്നേഹിക്കണം. എന്തുകൊണ്ടെ 
ന്നാല്‍ നിങ്ങളും ഈജിപ്തില്‍ വിദേശികളായി 
രുന്നു. 

20“നിങ്ങള്‍ നിങ്ങളുടെ ദൈവമായ യഹോ 
വയെ ആദരിക്കുകയും അവനെ മാത്രം ആരാ 
ധിക്കുകയും ചെയ്യുക. ഒരിക്കലും അവനെ 
വെടിയരുത്‌. നിങ്ങളുടെ പ്രതിജ്ഞകള്‍ അവ 
ന്‍റെ നാമത്തിലായിരിക്കണം. 21നിങ്ങള്‍ 
വാഴ്ത്തേണ്ടത്‌ യഹോവയെ മാത്രമാണ്‌. അവ 
നാണ്‌ നിങ്ങളുടെ ദൈവം. അവന്‍ നിങ്ങള്‍ക്കു 
വേണ്ടി മഹത്തും അത്ഭുതകരവുമായ കൃത്യങ്ങള്‍ 
ചെയ്തു. അവയൊക്കെ നിങ്ങള്‍ നിങ്ങളുടെ 
സ്വന്തം കണ്ണുകള്‍ കൊണ്ട്‌ കണ്ടു. 22നിങ്ങളുടെ 
പൂര്‍വ്വികര്‍ ഈജിപ്തിലേക്കു പോയപ്പോള്‍ 
ആകെ എഴുപതു പേരേ ഉണ്ടായിരുന്നുള്ളൂ. 
ഇപ്പോള്‍ നിങ്ങളുടെ ദൈവമായ യഹോവ 
നിങ്ങളെ ആകാശത്തില്‍ നക്ഷത്രങ്ങള്‍ പോലെ 
അനവധിയാക്കി. 



































യഹോവയെ അനുസ്മരിക്കുക 

“അതിനാല്‍ നിങ്ങള്‍ നിങ്ങളുടെ ദൈവ 
] മായ യഹോവയെ സ്നേഹിക്കണം. 
അവന്‍ ചെയ്യാന്‍ പറയുന്ന കാര്യങ്ങള്‍ നിങ്ങള്‍ 
ചെയ്യണം. അവന്‍െറ നിയമങ്ങളും ചട്ടങ്ങളും 
കല്പനകളും നിങ്ങള്‍ എല്ലായ്‌പ്പോഴും അനുസ 
രിക്കണം. 2നിങ്ങളുടെ ദൈവമാകുന്ന യഹോവ 
നിങ്ങളെ പഠിപ്പിക്കാനായി ചെയ്ത എല്ലാ 
മഹാകാര്യങ്ങളും നിങ്ങള്‍ ഇന്ന്‌ ഓര്‍മ്മിക്കണം. 
അക്കാര്യങ്ങള്‍ കാണുകയും അവയിലൂടെ 
ജീവിക്കുകയും ചെയ്തത്‌ നിങ്ങളാണ്‌, നിങ്ങ 
ളുടെ കുട്ടികളല്ല. യഹോവയുടെ മാഹാത്മ്യം 
നിങ്ങള്‍ കണ്ടു. അവന്‍ എത്ര കരുത്തനാണെന്ന്‌ 
നിങ്ങള്‍ കണ്ടു. അവന്‍ ചെയ്യുന്ന ശക്തമായ 
കാര്യങ്ങളും നിങ്ങള്‍ കണ്ടു 3അവന്‍ പ്രവര്‍ 
ത്തിച്ച അത്ഭുതകൃത്യങ്ങള്‍ കണ്ടത്‌ നിങ്ങളാണ്‌, 
നിങ്ങളുടെ കുട്ടികളല്ല. ഈജിപ്തില്‍ അവി 
ടത്തെ രാജാവായ ഫറവോനോടും മുഴുവന്‍ 
രാജ്യത്തോടും അവന്‍ ചെയ്ത കാര്യങ്ങള്‍ 
നിങ്ങള്‍ കണ്ടു. ഈജിപ്തുസേനയോടും അവ 
രുടെ കുതിരകളോടും രഥങ്ങളോടും യഹോവ 
ചെയ്ത കാര്യങ്ങള്‍ നിങ്ങളാണ്‌ കണ്ടത്‌, നിങ്ങ 
ളുടെ കുട്ടികളല്ല. അവര്‍ നിങ്ങളെ പിന്തുടരുക 
യായിരുന്നു. പക്ഷേ ചെങ്കടലിലെ വെള്ള 











187 


ത്താല്‍ മൂടിക്കൊണ്ട്‌ യഹോവ അവരെ തടയൂ 
ന്നത്‌ നിങ്ങള്‍ കണ്ടു. യഹോവ അവരെ പൂര്‍ണ്ണ 
മായും നശിപ്പിക്കുന്നത്‌ നിങ്ങള്‍ കണ്ടു. $നിങ്ങ 
ളിവിടെ എത്തുംവരെ മരുഭൂമിയില്‍ നിങ്ങളുടെ 
ദൈവമാകുന്ന യഹോവ നിങ്ങള്‍ക്കുവേണ്ടി 
ചെയ്ത കാര്യങ്ങള്‍ മുഴുവന്‍ കണ്ടത്‌ നിങ്ങ 
ളാണ്‌, കുട്ടികളല്ല. രൂബേന്‍െറ കുടുംബത്തിലെ 
എലീയാബിനന്‍െറ മക്കളായ ദാഥാനോടും 
അബീരാമിനോടും എന്താണു യഹോവ 
ചെയ്തതെന്ന്‌ നിങ്ങള്‍ കണ്ടു. ഭൂമി പിളര്‍ന്ന്‌ 
അവരെ വിഴുങ്ങുന്നത്‌ യിസ്രായേല്‍ജനത മുഴു 
വന്‍ കണ്ടു. അത്‌ അവരുടെ കുടുംബങ്ങളെയും 
അവരുടെ കൂടാരങ്ങളെയും അവരുടെ മുഴുവന്‍ 
ഭത്ൃരെയും മൃഗങ്ങളെയും അതു വിഴുങ്ങി. 
"യഹോവ ചെയ്ത ആ മഹാകാര്യങ്ങള്‍ കണ്ടത്‌ 
നിങ്ങളാണ്‌, നിങ്ങളുടെ കുട്ടികളല്ല. 
“അതിനാല്‍ ഞാനിന്നു പറയുന്ന എല്ലാ 
കല്പനകളും നിങ്ങള്‍ അനുസരിക്കണം. 
അപ്പോള്‍ നിങ്ങള്‍ ശക്തരാകും. അപ്പോള്‍ നിങ്ങ 
ള്‍ക്കു യോര്‍ദ്ദാന്‍നദി കടക്കാനും നിങ്ങള്‍ പിടി 
ച്ചടക്കാന്‍ തയ്യാറായി നില്‍ക്കുന്ന രാജ്യത്തേക്കു 
പ്രവേശിക്കാനും കഴിയും. 9അനന്തരം നിങ്ങള്‍ 
ദീര്‍ഘകാലം ആ രാജ്യത്തു ജീവിക്കും. നിങ്ങ 
ളുടെ പൂര്‍വ്വികര്‍ക്കും അവരുടെ മുഴുവന്‍ പി൯ 
ഗാമികള്‍ക്കും ആ ദേശം യഹോവ വാഗ്ദാനം 
ചെയ്തതാണ്‌. അനേകം നന്മകള്‍ നിറഞ്ഞ* 
ഒരു നാടാണത്‌. നിങ്ങള്‍ക്കു ലഭിക്കാന്‍ 
പോകുന്ന പ്രദേശം നിങ്ങള്‍ വന്ന ഈജിപ്തു 
പോലുള്ള സ്ഥലമല്ല. ഈജിപ്തില്‍ നിങ്ങള്‍ 
വിത്തുകള്‍ നടുകയും നിങ്ങളുടെ കാലുപയോ 
ഗിച്ച്‌ തോട്ടില്‍നിന്നും അതിന്‌ വെള്ളമൊഴി 
ക്കുകയും ചെയ്തു. നിങ്ങള്‍ ഒരു പച്ചക്കറിത്തോ 
ടുത്തിലെന്ന പോലെ നിങ്ങളുടെ വയലുകള്‍ 
നനച്ചു. 1എന്നാല്‍ നിങ്ങള്‍ക്കു ഉടനെ ലഭി 
ക്കാന്‍ പോകുന്ന സ്ഥലം അതു പോലുള്ളതല്ല. 
യിസ്രായേലില്‍ മലകളും താഴ്വരകളുമുണ്ട്‌. 
ആകാശത്തുനിന്നും പെയ്യുന്ന മഴയില്‍നിന്ന്‌ ആ 
ദേശത്തിന്‌ വെള്ളം ലഭിക്കുന്നു. 12നിങ്ങളുടെ 
ദൈവമായ യഹോവ ആ ദേശത്തെ പരിപാലി 
ക്കുന്നു! നിങ്ങളുടെ ദൈവമായ യഹോവ ആ 
ദേശത്തിനുമേല്‍ വര്‍ഷത്തിന്‍റെ ആരംഭം മുതല്‍ 
അവസാനം വരെ നിരീക്ഷണം നടത്തുന്നു. 
13“യഹോവ പറയുന്നു, “ഞാന്‍ നിങ്ങള്‍ 
ക്കിന്നു തരുന്ന കല്പനകള്‍ നിങ്ങള്‍ ശ്രദ്ധയോടെ 
കേള്‍ക്കണം. നിങ്ങള്‍ നിങ്ങളുടെ ദൈവമായ 
യഹോവയെ സ്നേഹിക്കുകയും പൂര്‍ണ്ണമന 
സ്റ്രോടും ആത്മാവോടും കൂടെ ശുശ്രൂഷിക്കു 
കയും വേണം. നിങ്ങള്‍ അങ്ങനെ ചെയ്താല്‍, 
14ശരിയായ സമയത്തു നിങ്ങളുടെ ദേശത്ത്‌ 
ഞാന്‍ മഴ പെയ്യിക്കാം. ശരത്കാലമഴയും വസ 
ന്തകാലമഴയും ഞാന്‍ അയയ്ക്കും. അപ്പോള്‍ 
നിങ്ങള്‍ക്കു ധാന്യവും പുതുവീഞ്ഞും എ 
യും ശേഖരിക്കാം. നിങ്ങളുടെ പശുക്കള്‍ക്കായ്‌ 
നിങ്ങളുടെ വയലുകളില്‍ പുല്ലു വളര്‍ത്തും. 
നിങ്ങള്‍ക്കു സമൃദ്ധമായി ഭക്ഷണവും ഉണ്ടായി 
രിക്കും.” 
1പക്ഷേ ഓര്‍മ്മിക്കുക! ഒരിക്കലും നിങ്ങളുടെ 
മനസ്സ്‌ പ്രലോഭനത്തിനടിമപ്പെടരുത്‌. മറ്റു ദൈ 
വങ്ങളെ ശുശ്രൂഷിക്കാനും ആരാധിക്കാനും 
പോകരുത്‌. 1നനിങ്ങള്‍ അങ്ങനെ ചെയ്താല്‍ 
യഹോവ നിങ്ങളോടു വളരെ കോപിക്കും. 
അവന്‍ ആകാശം അടയ്ക്കുകയും മഴയില്ലാതാ 























അനേകം നന്മകള്‍ നിറഞ്ഞ “പാലും തേനും ഒഴു 
കുന്ന” എന്നു വാച്യാര്‍ത്ഥം. 


ആവര്‍ത്തനം 11:5-29 


ക്കുകയും ചെയ്യും. ആ നല്ല ദേശത്ത്‌ വിളവുണ്ടാ 
കുകയുമില്ല. യഹോവ നിങ്ങള്‍ക്കു തരുന്ന നല്ല 
ദേശത്തു നിങ്ങള്‍ വൈകാതെ തന്നെ മരിക്കും. 

18ഞാന്‍ തരുന്ന ഈ കല്പനകള്‍ ഓര്‍മ്മിക്കുക. 
അവ നിങ്ങളുടെ മനസ്സില്‍ സൂക്ഷിക്കുക. ഈ 
കല്പനകള്‍ എഴുതി അതു നിങ്ങളുടെ കൈ 
കളില്‍ കെട്ടുകയും നിങ്ങളുടെ നെറ്റിയില്‍ അതു 
ധരിക്കുകയും ചെയ്താല്‍ എന്‍െറ നിയമങ്ങള്‍ 
ഓര്‍ക്കുന്നതിന്‌ നിങ്ങളെ സഹായിക്കും. 19നിങ്ങ 
ളുടെ കുട്ടികളെ ഈ നിയമങ്ങള്‍ പഠിപ്പിക്കുക. 
നിങ്ങള്‍ വീടുകളിലിരിക്കുമ്പോഴും വഴിയി 
ലൂടെ നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴു 
ന്നേല്‍ക്കുമ്പോഴും ഈ കാര്യങ്ങളെല്പറ്റി പറ 
യുക. 24ഈ നിയമങ്ങള്‍ നിങ്ങളുടെ വീടുക 
ളുടെ കട്ടിളകളിലും കവാടങ്ങളിലും എഴുതി 
വയ്ക്കുക. 2%അപ്പോള്‍ നിങ്ങളും നിങ്ങളുടെ 
കുട്ടികളും, യഹോവ നിങ്ങളുടെ പൂര്‍വികന്മാ 
ര്‍ക്ക്‌ വാഗ്ദാനം ചെയ്ത ഭൂമിയില്‍ വളരെ 
ക്കാലം ജീവിക്കും. ഭൂമിക്കുമേല്‍ ആകാശമുണ്ടാ 
യിരിക്കുന്നിടത്തോളം കാലം നിങ്ങള്‍ അവിടെ 
ജീവിക്കും. 

22“ഞാ൯ നിങ്ങളോടു പിന്തുടരുവാന്‍ പറ 
ഞ്ഞ ഓരോ കല്പനയും അനുസരിക്കാന്‍ നിങ്ങള്‍ 
ശ്രദ്ധിക്കുക. നിങ്ങളുടെ ദൈവമാകുന്ന യഹോ 
വയെ സ്നേഹിക്കുകയും അവന്‍െറ എല്ലാ മാര്‍ 
ഗുങ്ങളിലും അവനെ പിന്തുടരുകയും അവ 
നോടു വിശ്വസ്തത പുലര്‍ത്തുകയും ചെയ്യുക. 
23അപ്പോള്‍ നിങ്ങള്‍ ആ ദേശത്തേക്കു പ്രവേ 
ശിക്കുമ്പോള്‍ യഹോവ മറ്റു ജനങ്ങളെ അവിടെ 
നിന്നു പുറത്താക്കും. നിങ്ങളെക്കാള്‍ വലുതും 
ശക്തവുമായ ജനതകളുടെയെല്ലാം ഭൂമിയും 
നിങ്ങള്‍ സ്വന്തമാക്കും. 4നിങ്ങള്‍ നടന്നു പോ 
കുന്ന സ്ഥലമെല്ലാം നിങ്ങളുടേതാകും. നിങ്ങ 
ളുടെ ഭൂമി തെക്കു മരുഭൂമിയില്‍നിന്ന്‌ വടക്ക്‌ 
ലെബാനോന്‍ വരെ വ്യാപിച്ചിരിക്കും. കിഴക്ക്‌ 
യൂഫ്രട്ടീസ്റുനദി മുതല്‍ മധ്യധരണ്യാഴി വരെ 
വ്യാപിച്ചിരിക്കും. 2൭നിങ്ങള്‍ക്കെതിരെ നില്‍ 
ക്കാന്‍ ഒരുവനുമാകില്ല. നിങ്ങള്‍ ആ സ്ഥല 
ത്തേക്കു പ്രവേശിക്കുമ്പോള്‍ അവര്‍ നിങ്ങളെ 
ഭയക്കുന്നതിന്‌ നിങ്ങളുടെ ദൈവമായ യഹോ 
വ ഇടയാക്കും. യഹോവ നിങ്ങളോടു മുമ്പ്‌ 
വാഗ്ദാനം ചെയ്തതും അതാണ്‌. 

















യിസ്രായേലിന്‍െറ തെരഞ്ഞെടുക്കല്‍: 
അനുഗ്രഹമോ ശാപമോ 

26“ഞാനിന്നു നിങ്ങള്‍ക്ക്‌ അനുഗ്രഹമോ 
ശാപമോ തെരഞ്ഞെടുക്കാന്‍ അവസരം തരുന്നു. 
2മ7ഞാന്‍ നിങ്ങളോടിന്നു പറഞ്ഞ, നിങ്ങളുടെ 
ദൈവമായ യഹോവയുടെ കല്പനകള്‍ ശ്രദ്ധിച്ച്‌ 
അനുസരിച്ചാല്‍ നിങ്ങള്‍ക്ക്‌ അനുഗ്രഹം ലഭി 
ക്കും. 24എന്നാല്‍ ഈ കല്പനകള്‍ അനുസരി 
ക്കാതിരുന്നാല്‍ നിങ്ങള്‍ക്കു ശാപം ലഭിക്കും. 
അതിനാല്‍ ദൈവമായ ഞാന്‍ കല്ലിച്ച പാത 
യില്‍ ജീവിക്കുന്നതു നിര്‍ത്തരുത്‌. മറ്റു ദൈവ 
ങ്ങളെ പിന്തുടരുകയുമരുത്‌. നിങ്ങള്‍ക്ക്‌ യഹോ 
വയെ അറിയാം. പക്ഷേ ആ ദേവന്മാരെ നിങ്ങ 
ള്‍ക്കറിയില്ല. 

29“നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ 
നിങ്ങളുടെ ദേശത്തേക്ക്‌ നയിക്കും. നിങ്ങള്‍ താമ 
സിയാതെ അവിടെ പ്രവേശിച്ച്‌ ആ ദേശം 
സ്വന്തമാക്കും. അപ്പോള്‍ നീ ഗെരിസിം മലമുക 
ളിലേക്കു പോവുകയും ജനങ്ങള്‍ക്കുള്ള അനുഗ്ര 
ഹങ്ങള്‍ അവിടെനിന്നും വായിക്കുകയും 
വേണം. അനന്തരം നീ ഏബാല്‍പര്‍വ്വതത്തില്‍ 








ആവര്‍ത്തനം 11:30-12:21 


കയറി അവിടെ നിന്ന്‌ ജനങ്ങള്‍ക്കുള്ള ശാപ 
ങ്ങളും വായിക്കുക. 34ഈ പര്‍വ്വതങ്ങള്‍ യോര്‍ 
ദ്ാന്‍നദിയുടെ മറുകരയില്‍ യോര്‍ദ്ദാന്‍താഴ്വ 
രയില്‍ കനാന്യർ വസിക്കുന്നിടത്താണ്‌. ഈ 
മലകള്‍ പടിഞ്ഞാറോട്ടു തിരിഞ്ഞ്‌ ഗില്‍ഗാല്‍ 
പട്ടണത്തിനടുത്ത്‌ മോരെയുടെ ഓക്കു മരങ്ങ 
ളില്‍നിന്നധികം അകലെയല്ലാതെ സ്ഥിതി ചെ 
യുന്നു. 31നിങ്ങള്‍ യോര്‍ദ്ദാന്‍നദി കടക്കണം. 
നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങള്‍ക്കു 
തരുന്ന ഭൂമി നിങ്ങള്‍ എടുക്കണം. ആ ഭൂമി 
നിങ്ങളുടേതാകും. നിങ്ങള്‍ അവിടെ താമസിക്കു 
മ്പോള്‍ 32ഞാനിന്നു നിങ്ങള്‍ക്കു തരുന്ന നിയമ 
ങ്ങളും ചട്ടങ്ങളും സൂക്ഷമതയോടെ അനുസരി 
ക്കണം. 





ദൈവത്തെ ആരാധിക്കാനുള്ള സ്ഥലം 

“ഇതെല്ലാമാണ്‌ നിങ്ങള്‍ നിങ്ങളുടെ 
V2 ദേശത്ത്‌ അനുസരിക്കേണ്ട നിയ 
മങ്ങളും ചട്ടങ്ങളും. അവിടെ വസിക്കുന്നിട 
ത്തോളം കാലം നിങ്ങളവ ശ്രദ്ധയോടെ അനുസ 
രിക്കുക. നിങ്ങളുടെ പൂര്‍വ്വികരുടെ ദൈവമാണ്‌ 
യഹോവ. നിങ്ങള്‍ക്ക്‌ ഈ സ്ഥലം നല്‍കുന്നത്‌ 
യഹോവയാണ്‌. ഇപ്പോള്‍ അവിടെ വസി 
ക്കുന്ന ജനതകളില്‍നിന്ന്‌ നിങ്ങള്‍ ആ സ്ഥലം 
സ്വന്തമാക്കും. ഈ രാജ്യങ്ങളിലെ ജനങ്ങള്‍ അവ 
രുടെ ദേവന്മാരെ ആരാധിക്കുന്ന സ്ഥലങ്ങളെ 
ല്ലാം നിങ്ങള്‍ നശിപ്പിക്കണം. ആ സ്ഥലങ്ങള്‍ 
ഉയര്‍ന്ന പര്‍വ്വതങ്ങളിലും, മലകളിലും ഹരിത 
വൃക്ഷച്ചുവട്ടിലും ആണ്‌. 3അവരുടെ യാഗപീഠ 
ങ്ങളും സ്മാരകശിലകളും നിങ്ങള്‍ തകര്‍ക്കണം. 
അവരുടെ അശേരതൂണുകള്‍ നിങ്ങള്‍ കത്തിക്കു 
കയും അവരുടെ ദേവപ്രതിമകളെ കഷണങ്ങ 
ളായി മുറിച്ചിടുകയും വേണം. അങ്ങനെ ആ 
സ്ഥലത്തുനിന്നും അവരുടെ പേരുകള്‍ നിങ്ങള്‍ 
തുടച്ചു നീക്കും. 

“അവര്‍ അവരുടെ ദേവന്മാരെ ആരാധി 
ക്കുന്ന രീതിയില്‍ നിങ്ങള്‍ നിങ്ങളുടെ ദൈവമാ 
കുന്ന യഹോവയെ ആരാധിക്കരുത്‌. ടനിങ്ങളുടെ 
ദൈവമായ യഹോവ നിങ്ങളുടെ ഗോത്രങ്ങള്‍ 
ക്കിടയില്‍ ഒരു വിശിഷ്ട സ്ഥലം തെരഞ്ഞെ 
ടൂക്കും. യഹോവ അവന്‍െറ നാമം അവിടെ 
വയ്ക്കും. നിങ്ങള്‍ ആ സ്ഥലത്തു ചെന്ന്‌ ആരാ 
ധന നടത്തണം. 6നിങ്ങള്‍ അവിടെ ഹോമയാഗ 
ങ്ങളും ബലികളും നിങ്ങളുടെ വിളവുകളുടെ 
യും മൃഗങ്ങളുടെയും പത്തിലൊന്നും നിങ്ങളുടെ 
വിശുദ്ധസമ്മാനങ്ങളും യഹോവയ്ക്കു നേര്‍ച്ച 
നടത്തിയിട്ടുള്ള സമ്മാനങ്ങളും സമര്‍പ്പിക്കാന്‍ 
നിങ്ങളാഗ്രഹിക്കുന്ന വിശേഷ സമ്മാനങ്ങളും 
നിങ്ങളുടെ കാലിക്കൂട്ടത്തില്‍ പിറന്ന ആദ്യ 
ജാതമൃഗങ്ങളെയും കൊണ്ടുവരണം. "നിങ്ങളും 
നിങ്ങളുടെ കുടുംബാംഗങ്ങളും അവിടെ ഒരുമി 
ചിരുന്ന്‌ ആഹാരം കഴിക്കണം. നിങ്ങളുടെ ദൈ 
വമായ യഹോവ അവിടെ നിങ്ങളോടൊപ്പം 
ഉണ്ടാകും. അവിടെ നിങ്ങള്‍ ജോലി ചെയ്ത 
എല്ലാ വസ്തുക്കളും പങ്കു വച്ച്‌ ആഹ്റാദിക്കണം. 
നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ 
അനുഗ്രഹിച്ചുവെന്നും ആ നല്ല സാധനങ്ങള്‍ 
അവന്‍ നിങ്ങള്‍ക്കു തന്നുവെന്നും നിങ്ങള്‍ ഓര്‍ 
മ്മിക്കണം. 

“നാം ഇതുവരെ ആരാധന നടത്തിയിരുന്ന 
രീതി നിങ്ങള്‍ തുടരരുത്‌. ഇപ്പോള്‍വരെ നമ്മ 
ളോരോരുത്തരും അവരവര്‍ക്കിഷ്ടപ്പെട്ട രീതിയി 
ലാണ്‌ ദൈവത്തെ ആരാധിച്ചത്‌. എന്തുകൊ 
ണ്ടെന്നാല്‍ നിങ്ങളുടെ ദൈവമായ യഹോവ 




















188 


വാഗ്ദാനം ചെയ്ത സമാധാനഭൂമിയിലേക്ക്‌ 
നാം ഇനിയും പ്രവേശിച്ചിട്ടില്ല. 1പക്ഷേ 
നിങ്ങള്‍ യോര്‍ദ്ദാന്‍നദി കടന്ന്‌ യഹോവ നിങ്ങ 
ള്‍ക്കു തരുന്ന ആ നാട്ടില്‍ ജീവിക്കണം. യഹോവ 
നിങ്ങള്‍ക്ക്‌ നിങ്ങളുടെ എല്ലാ ശത്രുക്കളില്‍ 
നിന്നും വിശ്രമം തരികയും ചെയ്യും. നിങ്ങള്‍ 
സുരക്ഷിതരായിരിക്കും. 11അനന്തരം യഹോവ 
തന്‍െറ വിശുദ്ധസ്ഥലമായി ഒരിടം തെരഞ്ഞെ 
ടുക്കും. യഹോവ തന്‍െറ നാമം അവിടെ സ്ഥാ 
പിക്കും. അവിടേക്കു ഞാന്‍ കല്ലിക്കുന്ന എല്ലാ 
സാധനങ്ങളും നിങ്ങള്‍ കൊണ്ടുവരണം. നിങ്ങ 
ളുടെ ഹോമയാഗങ്ങള്‍, ബലികള്‍, വിളവിന്‍െറ 
യും മൃഗങ്ങളുടെയും പത്തിലൊന്ന്‌, വിശേഷ 
സമ്മാനങ്ങള്‍, നേര്‍ച്ചകള്‍, നിങ്ങളുടെ കാലി 
ക്ടൂട്ടത്തില്‍ പിറന്ന ആദ്യജാതമൃഗങ്ങള്‍ എന്നി 
വയെല്ലാം നിങ്ങള്‍ കൊണ്ടുവരണം. 12ആ സ്ഥല 
ത്തേക്ക്‌ നിങ്ങളുടെ കുട്ടികള്‍, സേവകര്‍, നിങ്ങ 
ളുടെ പട്ടണങ്ങളില്‍ വസിക്കുന്ന ലേവ്യര്‍ 
എന്നിവരെയെല്ലാം കൊണ്ടുവരിക. (ഈ ലേവ്യ 
ര്‍ക്ക്‌ സ്വന്തമായി ഭൂമി ലഭിക്കില്ല.) അവിടെ 
നിങ്ങളുടെ ദൈവമായ യഹോവയോടൊത്തു 
ചേര്‍ന്ന്‌ ആഹ്ലാദിക്കുക. 3കാണുന്നിടത്തൊക്കെ 
നിങ്ങള്‍ ഹോമയാഗങ്ങള്‍ നടത്തുന്നില്ലെന്ന്‌ 
ഉറപ്പുവരുത്തുക. 4നിങ്ങളുടെ ഗോത്രങ്ങള്‍ക്കി 
ടയില്‍ യഹോവ തന്‍െറ വിശിഷ്ടസ്ഥലം തെര 
ഞ്െടുക്കും. നിങ്ങളുടെ ഹോമയാഗങ്ങള്‍ 
അവിടെ നടത്തുകയും ഞാന്‍ പറഞ്ഞ കാര്യ 
ങ്ങള്‍ അവിടെ മാത്രം ചെയ്യുകയും ചെയ്യുക. 

15“എവിടെയായിരുന്നാലും നിങ്ങള്‍ക്ക്‌ കല 
മാനിനെയും പുള്ളിമാനിനെയും പോലെയുള്ള 
നല്ല മൃഗങ്ങളെ കൊന്നു ഭക്ഷിക്കാം. നിങ്ങളുടെ 
ദൈവമായ യഹോവ തരുന്നതുപോലെ ആവ 
ശ്ൃത്തിനനുസരിച്ച്‌ നിങ്ങള്‍ക്ക്‌ ഇറച്ചി തിന്നാം. 
ശുദ്ധിയുള്ളവനും ഇല്ലാത്തവനും ഈ ഇറച്ചി 
കഴിക്കാം. [പക്ഷേ രക്തം നിങ്ങള്‍ കുടിക്കരുത്‌. 
രക്തം നിങ്ങള്‍ വെള്ളം പോലെ തറയിലൊഴി 
ക്കണം. 

17“നിങ്ങള്‍ താമസിക്കുന്നിടത്ത്‌ നിങ്ങള്‍ 
തിന്നാന്‍ പാടില്ലാത്ത ചിലതുണ്ട്‌. അവ ഇവ 
യാണ്‌: ദൈവത്തിനുള്ള നിങ്ങളുടെ ധാന്യ 
ത്തിന്‍റെ ഭാഗം, ദൈവത്തിനുള്ള നിങ്ങളുടെ 
പുതുവീഞ്ഞിന്‍െറയും എണ്ണയുടെയും ഭാഗം, 
കാലിക്കൂട്ടത്തിലെയും ആട്ടി൯പറ്റത്തിലെയും 
ആദ്യജാതര്‍, ദൈവത്തിനുള്ള നേര്‍ച്ചകള്‍, 
ദൈവത്തിനു നിങ്ങള്‍ കൊടുക്കാനുദ്ദേശിക്കുന്ന 
വഴിപാടുകളും മറ്റേതെങ്കിലും സമ്മാനങ്ങളും. 
18ആ വഴിപാടുകള്‍ നിങ്ങളുടെ ദൈവമായ 
യഹോവ നിങ്ങളോടൊപ്പമുള്ള സ്ഥലത്തു 
വച്ചു വേണം, അതായത്‌, നിങ്ങളുടെ ദൈവമാ 
കുന്ന യഹോവ തെരഞ്ഞെടുക്കുന്ന സ്ഥലത്തു 
വച്ചു വേണം നിങ്ങള്‍ തിന്നാന്‍. അവിടെ 
നിങ്ങള്‍ നിങ്ങളുടെ പുത്രന്മാര്‍, പുത്രിമാര്‍, 
ഭൃത്യ, നിങ്ങളുടെ പട്ടണങ്ങളില്‍ വസിക്കുന്ന 
ലേവ്യര്‍ എന്നിവരോടൊപ്പം ചെന്നിരുന്നു 
വേണം ഭക്ഷിക്കാന്‍. അവിടെ നിങ്ങളുടെ ദൈവ 
മാകുന്ന യഹോവയോടൊത്ത്‌ ആഹ്റ്റാദിക്കുക. 
നിങ്ങളുടെ അദ്ധ്വാനഫലങ്ങളില്‍ സന്തോഷി 
ക്കുക. 9പക്ഷേ ഈ ഭക്ഷണങ്ങള്‍ ലേവ്യരുമായി 
നിങ്ങള്‍ പക്കുവയ്ക്കുന്നുണ്ടെന്ന്‌ ഉറപ്പുവരു 
ത്തുക. നിങ്ങള്‍ നിങ്ങളുടെ നാട്ടില്‍ വസിക്കുന്ന 
ത്രയും കാലം ഇങ്ങനെ ചെയ്യുക. 

2021“നിങ്ങളുടെ രാജ്യം വലുതാക്കുമെന്ന്‌ 
നിങ്ങളുടെ ദൈവമായ യഹോവ വാഗ്ദാനം 
ചെയ്തിട്ടുണ്ട്‌. യഹോവ ഇങ്ങനെ ചെയ്യു 









































189 


മ്പോള്‍ അവന്‍ തന്‍െറ വിശിഷ്ട വസതിയായി 
തെരഞ്ഞെടുക്കുന്നിടത്തുനിന്ന്‌ വളരെയകലെ 
യായിരിക്കാം നിങ്ങള്‍ വസിക്കുന്നത്‌. നിങ്ങള്‍ 
അങ്ങനെ അകലെ ആയിരിക്കുമ്പോള്‍ ഇറച്ചി 
തിന്നാന്‍ ആഗ്രഹിക്കുന്നുവെങ്കില്‍ കിട്ടുന്ന 
മാംസം നിങ്ങള്‍ക്കു ഭക്ഷിക്കാം. യഹോവ നിങ്ങ 
ള്‍ക്കു തന്നിട്ടുള്ള കാലിക്കൂട്ടത്തില്‍നിന്നോ 
ആട്ടിന്‍പറ്റത്തില്‍നിന്നോ നിങ്ങള്‍ ഏതെങ്കിലും 
ഒരു മൃഗത്തെ കൊല്ലുക. ഞാന്‍ നിങ്ങളോടു 
കല്പിച്ച ഈ രീതിയില്‍ ചെയ്യുക. നിങ്ങള്‍ 
താമസിക്കുന്നിടത്തു വച്ച്‌ ഈ മാംസം എപ്പോള്‍ 
വേണമെങ്കിലും നിങ്ങള്‍ക്കു ഭക്ഷിക്കാം. 2കകലമാ 
നിന്‍െറയോ പുള്ളിമാനിന്‍െറയേോ മാംസം 
തിന്നുമ്പോലെതന്നെ നിങ്ങള്‍ക്ക്‌ ഈ മാംസം 
തിന്നാം. ശുദ്ധിയുള്ളവനോ ഇല്ലാത്തവനോ 
ആര്‍ക്കു വേണമെങ്കിലും അങ്ങനെ ചെയ്യാം. 

പക്ഷേ രക്തം ഭക്ഷിക്കുന്നില്ലെന്ന്‌ ഉറപ്പാ 
ക്കുക. എന്തുകൊണ്ടെന്നാല്‍ ജീവന്‍ രക്തത്തി 
ലാകുന്നു. അപ്പോഴും ജീവനുള്ള മാംസം നിങ്ങള്‍ 
ഭക്ഷിക്കരുത്‌. 4നിങ്ങള്‍ രക്തം ഭക്ഷിക്കരുത്‌. 
രക്തം നിങ്ങള്‍ വെള്ളം പോലെ നിലത്തൊഴിക്ക 
ണം. 25അതിനാല്‍ രക്തം കഴിക്കരുത്‌. യഹോവ 
ശരിയെന്നു പറയുന്നതെന്തും നിങ്ങള്‍ക്ക്‌ 
ചെയ്യാം. അപ്പോള്‍ നിങ്ങള്‍ക്കും പി൯ഗാമിക 
ള്‍ക്കും നല്ലതു സംഭവിക്കും. 

2 നിങ്ങള്‍ യഹോവയ്ക്കെന്തെങ്കിലും 
വിശേഷവഴിപാടുകള്‍ നേരുന്നുവെങ്കില്‍ അത്‌ 
നിങ്ങളുടെ ദൈവമാകുന്ന യഹോവ തെരഞ്ഞെ 
ടുക്കുന്ന സ്ഥലത്തുവച്ചു തന്നെ നല്‍കണം. 
നിങ്ങള്‍ ഒരു നേര്‍ച്ച നടത്തുമ്പാള്‍ ആ സമ്മാനം 
ദൈവത്തിനു സമര്‍പ്പിക്കാന്‍ ആ സ്ഥലത്തു 
നിങ്ങള്‍ പോകണം. 27അവിടെ വേണം നിങ്ങള്‍ 
ഹോമയാഗം നടത്താന്‍. വഴിപാടായി രക്തവും 
മാംസവും നിങ്ങളുടെ ദൈവമാകുന്ന യഹോവ 
യുടെ യാഗപീഠത്തില്‍ അര്‍പ്പിക്കുക. മറ്റു ബലി 
കള്‍ക്ക്‌ നിങ്ങള്‍ യഹോവയുടെ യാഗപീഠം 
ത്തില്‍ രക്തം ഒഴിക്കുക. പിന്നെ നിങ്ങള്‍ക്ക്‌ 
ആ മാംസം ഭക്ഷിക്കാം. ്ഞാ൯ന്‍ നിങ്ങള്‍ക്കു 
തരുന്ന കല്പനകള്‍ അനുസരിക്കാന്‍ പ്രത്യേകം 
ശ്രദ്ധിക്കുക. നല്ലതും നിങ്ങളുടെ ദൈവമാകുന്ന 
യഹോവയെ പ്രീതിപ്പെടുത്തുന്ന ശരിയായ 
കാര്യങ്ങളും ചെയ്യുമ്പോള്‍ നിങ്ങള്‍ക്കും പിന്‍ 
ഗാമികള്‍ക്കുമെല്ലാം എക്കാലവും നന്മയുണ്ടാകു 
കയും ചെയ്യും. 

29“നിങ്ങള്‍ മറ്റുള്ളവരില്‍നിന്നും നിങ്ങളുടെ 
ഭൂമി കൈവശപ്പെടുത്താന്‍ പോകുന്നു. നിങ്ങ 
ളുടെ ദൈവമാകുന്ന യഹോവ നിങ്ങള്‍ക്കു 
വേണ്ടി അവരെ നശിപ്പിക്കും. അവരെ നിങ്ങള്‍ 
ആ നല ച നിങ്ങളവിടെ താമ 
സമാക്കും. 34അതിനുശേഷം സൂക്ഷിച്ചിരിക്കുക! 
അവരുടെ വ്യാജദൈവങ്ങളെ ആരാധിക്കുക 
യെന്ന കെണിയില്‍ വീഴരുത്‌. സൂക്ഷിക്കുക! 
ആ വ്യാജദൈവങ്ങളുടെയടുത്ത്‌ സഹായത്തി 
നു പോകരുത്‌. “അവര്‍ ഈ ദേവന്മാരെ ആരാ 
ധിച്ചു. അതിനാല്‍ ഞാനും അങ്ങനെ തന്നെ 
ആരാധന നടത്തും. എന്നു പറയാതിരിക്കുക. 
31നിങ്ങളുടെ ദൈവമാകുന്ന യഹോവയോട്‌ 
അതു ചെയ്യരുത്‌. അങ്ങനെ ദൈവത്തെ ആരാധി 
ക്കരുത്‌! എന്തുകൊണ്ടെന്നാല്‍ അവര്‍ യഹോവ 
വെറുക്കുന്ന എല്ലാ ചീത്തക്കാര്യങ്ങളും ചെയ്യു 
ന്നു. അവര്‍ തങ്ങളുടെ കുട്ടികളെപ്പോലും അവ 
രുടെ ദേവന്മാര്‍ക്കു ബലിയര്‍പ്പിക്കാറുണ്ട്‌! 

32“ഞാന്‍ കല്ലിച്ചതെല്ലാം ചെയ്യാന്‍ നിങ്ങള്‍ 
ശ്രദ്ധിക്കുക. ഞാന്‍ പറഞ്ഞവയോട്‌ എന്തെ 

















ആവര്‍ത്തനം 12:22-13:10 


ങ്കിലും ചേര്‍ക്കുകയോ അതില്‍നിന്നൊന്നും 
എടുത്തുകളയുകയോ ചെയ്യരുത്‌. 


വ്യാജപ്രവാചകന്മാര്‍ 

“ഒരു പ്രവാചകനോ, സ്വപ്നങ്ങള്‍ 
Lec en ഒരുവനോ നിങ്ങളെ 
സമീപിച്ചെന്നു വരാം. താന്‍ ഒരടയാളമോ 
അത്ഭുതമോ കാണിക്കാമെന്ന്‌ അവന്‍ നിങ്ങ 
ളോടു പറഞ്ഞെന്നു വരാം. അയാള്‍ നിങ്ങ 
ളോടു പറഞ്ഞ അടയാളമോ അത്ഭുതമോ ചില 
പ്പോള്‍ സംഭവിച്ചെന്നു വരാം. എന്നിട്ട അവന്‍ 
നിങ്ങളറിയാത്ത മറ്റു ദൈവങ്ങളെ പിന്തുടരാന്‍ 
നിങ്ങളോടാവശ്യപ്പെട്ടെന്നും വരാം. അവന്‍ 
നിങ്ങളോടു പറയും “നമുക്ക്‌ ആ ദേവന്മാരെ 
ശുശ്രൂഷിക്കാം.” 3അയാളെ ചെവിക്കൊള്ളേണ്ട 
തില്ല. എന്തുകൊണ്ടെന്നാല്‍ നിങ്ങളുടെ ദൈവ 
മായ യഹോവ നിങ്ങളെ പരീക്ഷിക്കുകയാണ്‌. 
നിങ്ങള്‍ അവനെ പൂര്‍ണ്ണഹൃദയത്തോടും 
പൂര്‍ണ്ണാത്മാവോടും കൂടി സനേഹിക്കുന്നുണ്ടോ 
എന്നറിയാന്‍ യഹോവയ്ക്കു ആഗ്രഹമുണ്ട്‌! 
നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങള്‍ 
പിന്തുടരണം! അവനെ ബഹുമാനിക്കുക. അവ 
നെറ കല്പനകള്‍ അനുസരിക്കുകയും അവന്‍ 
പറയുമ്പോലെ പ്രവര്‍ത്തിക്കുകയും ചെയ്യുക! 
യഹോവയെ ശുശ്രൂഷിക്കുകയും ഒരിക്കലും 
അവനെ ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്യുക. 
ട്പവാചകനോ സ്വപ്നവ്യാഖ്യാതാവോ ഒക്കെ 
ആയി വന്നവനെ നിങ്ങള്‍ വധിക്കുകയും 
വേണം. എന്തുകൊണ്ടെന്നാല്‍, നിങ്ങളുടെ 
ദൈവമായ യഹോവയ്ക്കെതിരെ തിരിയാന്‍ 
അവന്‍ നിങ്ങളോടു പറഞ്ഞു. നിങ്ങള്‍ അടിമക 
മായിരുന്ന ഈജിപ്തില്‍നിന്നും നിങ്ങളെ 
കൊണ്ടുവന്നതും യഹോവയാണ്‌. നിങ്ങളുടെ 
ദൈവമായ യഹോവ നിങ്ങളോടു കല്ലിച്ച 
ജീവിതരീതിയില്‍നിന്നും വൃതിചലിക്കാ൯ 
അയാള്‍ നിങ്ങളെ പ്രേരിപ്പിച്ചു. അതിനാല്‍ 
ആ തിന്മ നിങ്ങളുടെ ജനങ്ങളില്‍നിന്നും ഇല്ലാ 

താകൂവാന്‍ അവനെ നിങ്ങള്‍ വധിക്കണം. 
നിങ്ങളോട അടുപ്പമുള്ള ഒരാള്‍ ചിലപ്പോള്‍ 
മറ്റു ദൈവങ്ങളെ ആരാധിക്കാന്‍ നിങ്ങളെ രഹ 
സ്വയമായി പ്രേരിപ്പിച്ചേക്കാം. അതു ചിലപ്പോള്‍ 
നിങ്ങളുടെ സ്വന്തം സഹോദരനോ പുത്രനോ 
പുത്രിയോ നിങ്ങള്‍ സ്നേഹിക്കുന്ന ഭാര്യയോ 
ആത്മാര്‍ത്ഥ സുഹൃത്തോ ആയിരിക്കാം. “നമുക്കു 
പോയി മറ്റു ദൈവങ്ങളെ ശുശ്രൂഷിക്കാം” എന്ന്‌ 
ആ വ്യക്തി പറഞ്ഞേക്കാം. നിങ്ങള്‍ക്കും നിങ്ങ 
ളുടെ പൂര്‍വ്വികര്‍ക്കും ഒരിക്കലും അറിഞ്ഞുകൂ 
ടാത്ത ദേവന്മാരാണിത്‌. 7നിങ്ങള്‍ക്കു ചുറ്റുമുള്ള 
മറ്റു സ്ഥലങ്ങളില്‍ വസിക്കുന്നവരുടെ ദേവ 
ന്മാരാണിവ. ചിലര്‍ അടുത്തും ചിലര്‍ അകലെ 
യുമാണ്‌. 8അയാളോടു നിങ്ങള്‍ അനുകൂലിക്ക 
രുത്‌. അവനെ ശ്രദ്ധിക്കരുത്‌. അവനോടു സഹത 
പിക്കുകയുമരുത്‌. അവനെ വെറുതെ വിടരുത്‌. 
അവനെ സംരക്ഷിക്കുകയുമരുത്‌. 9-10അരുത്‌! 
നിങ്ങള്‍ ആ വ്ൃക്തിയെ വധിക്കണം! നിങ്ങള 
വനെ കല്ലെറിഞ്ഞു കൊല്ലണം. അവനെ എറി 
യാന്‍ കല്ലെടുക്കുന്ന ആദ്യ വ്യക്തി നീയായിരി 
ക്കണം. അനന്തരം എല്ലാവരും അവനെ എറി 
യാന്‍ കല്ലുകളെടുക്കണം. പിന്നെ, എല്ലാവരും 
അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. എന്തുകൊ 
ണ്ടെന്നാല്‍ അയാള്‍ നിങ്ങളെ നിങ്ങളുടെ ദൈവ 
മായ യഹോവയില്‍നിന്നും വൃതിചലിപ്പി 
ക്കാന്‍ ശ്രമിച്ചു. നിങ്ങളടിമകളായിരുന്ന ഈജി 
പ്തില്‍നിന്നും നിങ്ങളെ മോചിപ്പിച്ചത്‌ യഹോ 



































ആവര്‍ത്തനം 13:11-14:24 


വയാണ്‌. 11അപ്പ്പോള്‍ എല്ലാ യിസ്ധായേല്‍ക്കാരും 
കേള്‍ക്കുകയും ഭയപ്പെടുകയും ചെയ്യും. പിന്നെ 
അവര്‍ ഒരു തിന്മയും ചെയ്യില്ല. 


നശിപ്പിക്കുപ്പെടേണ്ട നഗരങ്ങള്‍ 

2നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങ 
ള്‍ക്കു വസിക്കാന്‍ നഗരങ്ങള്‍ തന്നു. ചില 
പ്പോള്‍ നിങ്ങള്‍ ഈ നഗരങ്ങളിലൊന്നിനെപ്പറ്റി 
ചീത്ത വാര്‍ത്തകള്‍ കേട്ടെന്നുവരാം. 83നിങ്ങ 
ളുടെ സ്വന്തം രാജ്യക്കാരായ ചിലര്‍ തങ്ങളുടെ 
നഗരവാസികളെ ദുഷ്പ്രവൃത്തികള്‍ക്കു പ്രേരി 
പ്പിക്കുന്നതായി നിങ്ങള്‍ കേള്‍ക്കും. അവര്‍ തങ്ങ 
ളുടെ നഗരവാസികളോടു പറഞ്ഞേക്കാം, 
“നമുക്കു പോയി മറ്റു ദൈവങ്ങളെ ശുശ്രൂ 
ഷിക്കാം.” നിങ്ങള്‍ മുമ്പൊരിക്കലും കേട്ടിട്ടു 
പോലുമില്ലാത്ത ദേവന്മാരാണവ. 14അങ്ങനെ 
യൊരു വാര്‍ത്ത കേട്ടാല്‍ അതു ശരിയാണോ 
എന്ന്‌ കഴിയുന്നത്ര എല്ലാ വിധത്തിലും അന്വേ 
ഷിക്കണം. അതു സത്യമാണെന്നു നിങ്ങള്‍ക്കു 
മനസ്സിലായാല്‍-അത്തരം കൊടിയ സംഭവം 
ഉണ്ടായെന്നു നിങ്ങള്‍ക്കു ബോധ്യമായാല്‍- 
15ആ നഗരത്തിലുള്ള എല്ലാവരെയും നിങ്ങള്‍ 
ശിക്ഷിക്കണം. അവരെ മുഴുവന്‍ നിങ്ങള്‍ വധി 
ക്കണം. അവരുടെ മുഴുവന്‍ മൃഗങ്ങളെയും 
നിങ്ങള്‍ കൊല്ലണം. 16അനന്തരം നിങ്ങള്‍ വില 
പിടിപ്പുള്ള എല്ലാ സാധനങ്ങളും ശേഖരിച്ച്‌ 
നഗരമദ്ധ്യത്തിലെടുത്തു കൊണ്ടുപോവുകയും 
നഗരവും അതിലുള്ളവയും ചുട്ടുകളയുകയും 
വേണം. അത്‌ നിങ്ങളുടെ ദൈവമായ യഹോവ 
യ്ക്ക്‌ ഒരു ഹോമബലിയായിരിക്കും. നഗരം ഒരു 
ശൂന്യമായ കല്‍ക്കൂനയായി മാറണം. ആ നഗരം 
പിന്നെ ഒരിക്കലും നിര്‍മ്മിക്കപ്പെടരുത്‌. 17ആ 
നഗരത്തിലുള്ളതെല്ലാം നശിപ്പിക്കാന്‍ ദൈവ 
ത്തെ ഏല്ലിക്കണം. അതിനാല്‍ അവയിലൊന്നും 
നിങ്ങള്‍ കൈവശം വയ്ക്കരുത്‌. ഈ കല്പനകള്‍ 
നിങ്ങള്‍ അനുസരിച്ചാല്‍ യഹോവ നിങ്ങളോ 
ടുള്ള കോപം അവസാനിപ്പിക്കും. യഹോവ 
നിങ്ങളോടു കരുണാമയനായിരിക്കും. അവന്‍ 
നിങ്ങളോടു സഹതാപം തോന്നും. നിങ്ങളുടെ 
പൂര്‍വ്വികന്മാരോടു വാഗ്ദാനം ചെയ്തതു 
പോലെ അവന്‍ നിങ്ങളുടെ രാജ്യത്തെ വലു 
താക്കും. 18നിങ്ങളുടെ ദൈവമാകുന്ന യഹോ 
വയെ ശ്രവിക്കുകയും ഞാന്‍ നിങ്ങള്‍ക്കിന്നു 
തരുന്ന കല്പനകള്‍ നിങ്ങള്‍ അനുസരിക്കുകയും 
ചെയ്താല്‍ ഇങ്ങനെയൊക്കെ സംഭവിക്കും. 
നിങ്ങളുടെ ദൈവമാകുന്ന യഹോവ ശരിയെ 
ന്നു പറയുന്ന കാര്യങ്ങള്‍ ചെയ്യുക. 











യിസ്രായേല്‍, ദൈവത്തിന്‍െറ വിശുദ്ധജനം 

“നിങ്ങളുടെ ദൈവമാകുന്ന യഹോവ 
14 യുടെ മക്കളാണ്‌ നിങ്ങള്‍. നിങ്ങളില്‍ 
ആരെങ്കിലും മരിക്കുമ്പോള്‍ നിങ്ങള്‍ സ്വയം 
മുറിവേല്ലിച്ചോ ക്ഷരം ചെയ്തോ ദു:ഖം പ്രക 
ടിപ്പിക്കരുത്‌. 2എന്തുകൊണ്ടെന്നാല്‍, നിങ്ങള്‍ 
മറ്റുള്ളവരില്‍നിന്നു വ്യത്യസ്തരാണ്‌. നിങ്ങള്‍ 
യഹോവയുടെ വിശിഷ്ടജനമാണ്‌. ലോക 
ത്തിലെ മുഴുവന്‍ ജനങ്ങളില്‍നിന്നും ദൈവം 
നിങ്ങളെ തന്‍െറ വിശുദ്ധജനതയായി തെര 
ഞ്ഞെടുത്തു. 


യിസ്രായേലുകാര്‍ക്കു തിന്നാന്‍ അനുവ 
ദിച്ചിട്ടുള്ള ഭക്ഷണം 
യഹോവ വെറുക്കുന്ന ഒന്നും നിങ്ങള്‍ 
ഭക്ഷിക്കരുത്‌. ഇനി പറയുന്ന മൃഗങ്ങളെ നിങ്ങ 


190 


ള്‍ക്കു തിന്നാം. പശുക്കള്‍, ചെമ്മരിയാടുകള്‍, 
കോലാടുകള്‍, ട$പുള്ളിമാന്‍, കലമാന്‍, കടമാന്‍, 
കാട്ടാട്‌, ചെറുമാന്‍, മലയാട്‌, കവരിമാന്‍. 
രണ്ടായി പിളര്‍ന്ന കുളമ്പുകളുള്ളവയും അയ 
വിറക്കുന്നവയുമായ ഏതു മൃഗത്തെയും നിങ്ങ 
ള്‍ക്കു തിന്നാം. "എന്നാല്‍ ഒട്ടകം, മുയല്‍, കൂഴി 
മുയല്‍ എന്നിവയെ തിന്നരുത്‌. അവ അയവിറ 
ക്കുമെങ്കിലും അവയ്ക്ക്‌ പിളര്‍ന്ന കുളനമ്പവില്ല. 
അതിനാല്‍ ആ മൃഗങ്ങള്‍ നിങ്ങള്‍ക്ക്‌ ശുദ്ധഭക്ഷ 
ണമല്ല. പന്നികളെയും നിങ്ങള്‍ ഭക്ഷിക്കരുത്‌. 
അവയ്ക്ക്‌ പിളര്‍ന്ന കുളമ്പുണ്ടെങ്കിലും അവ 
അയവിറക്കാറില്ല. അതിനാല്‍ പന്നികള്‍ നിങ്ങ 
ള്‍ക്കു ശുദ്ധഭക്ഷണമല്ല. പന്നിയുടെ ഇറച്ചി 
തിന്നുകയോ അതിന്‍െറ മൃതദേഹത്തെ സ്പര്‍ 
ശിക്കുകയോ പോലും ചെയ്യരുത്‌. 

“ചെകിളയും ചെതുമ്പലുമുള്ള ഏതു മീനി 
നെയും നിങ്ങള്‍ക്കു ഭക്ഷിക്കാം. ?പക്ഷേ ചെകി 
ളയും ചെതുമ്പലുമില്ലാത്ത ഒരു ജലജീവിയെ 
യും നിങ്ങള്‍ ഭക്ഷിക്കരുത്‌. അതു നിങ്ങള്‍ക്കു 
ശുദ്ധഭക്ഷണമല്ല. 

1“ശുദ്ധിയുള്ള പക്ഷിയെ നിങ്ങള്‍ക്കു 
തിന്നാം. 2പക്ഷേ ഇനി പറയുന്ന ഒരു പക്ഷി 
യേയും നിങ്ങള്‍ തിന്നരുത്‌: കഴുകന്‍, ചെമ്പ 
രുന്ത്‌, കടല്‍റാഞ്ചി, 13ചങ്ങാലിപ്പരുന്ത്‌, പരുന്തും 
ആ വര്‍ഗ്ഗത്തിലുള്ളവയും 4എല്ലാത്തരം കാവ 
തിക്കാക്കകളും കൊമ്പന്‍ മൂങ്ങ, പുള്ള്‌, കടല്‍ 
ക്കാക്ക എല്ലാത്തരം പരുന്തും 1ചെറിയ മൂങ്ങ 
കളും വലിയ മൂങ്ങകളും മരൂഭൂമിയിലെ 
മൂങ്ങകളും ഞാറപ്പക്ഷികളും കുളക്കോഴിയും 
കടല്‍പ്പക്ഷികളും 18ബകം, എല്ലാത്തരം കൂഞ്ചപ്പ 
ക്ഷികളും ചകോരവും നരിച്ചീറും. 

19“പിറകുള്ള എല്ലാ കീടങ്ങളും അശുദ്ധങ്ങ 
ളാണ്‌. അതിനാല്‍ അവയെ തിന്നരുത്‌. 24പക്ഷേ 
ശുദ്ധിയുള്ള ഏതു പക്ഷിയേയും നിങ്ങള്‍ക്കു 
തിന്നാം. 

21“സ്വയം ചത്ത മൃഗങ്ങളെയും തിന്നരുത്‌. 
ചത്ത മൃഗങ്ങളെ നിങ്ങള്‍ വിദേശിക്കു കൊടു 
ക്കുക, അവന്‍ അതു തിന്നാം. അല്ലെങ്കില്‍ അതി 
നെ അവനു വില്‍ക്കാം. പക്ഷേ നിങ്ങള്‍ അതി 
നെ തിന്നരുത്‌. എന്തുകൊണ്ടെന്നാല്‍ നിങ്ങള്‍ 
നിങ്ങളുടെ ദൈവമായ യഹോവയുടേതാണ്‌. 
നിങ്ങള്‍ അവന്‍െറ വിശിഷ്ടജനതയാകുന്നു. 
“കുഞ്ഞാടിനെ അതിന്‍െറ തള്ളയുടെ പാലില്‍ 
പുഴുങ്ങരുത്‌. 














പത്തിലൊന്നു നല്‍കുക 

22“എല്ലാ വര്‍ഷവും നിങ്ങളുടെ വയലുകളില്‍ 
വിളവിന്‍െറ പത്തിലൊന്നു വീതം ശേഖരി 
ക്കണം. 23അനന്തരം നിങ്ങള്‍, യഹോവ തന്‍െറ 
വിശുദ്ധഭവനമായി തെരഞ്ഞെടുക്കുന്ന സ്ഥല 
ത്തേക്കു ചെല്ലണം. നിങ്ങളുടെ ദൈവമാകുന്ന 
യഹോവയോടൊത്തായിരിക്കുവാനാണ്‌ 
നിങ്ങള്‍ അങ്ങോട്ടു ചെല്ലേണ്ടത്‌. അവിടെ വച്ച്‌ 
നിങ്ങള്‍ നിങ്ങളുടെ വിളവിന്‍െറ പത്തിലൊന്ന്‌ 
ഭക്ഷിക്കണം- ധാനൃത്തിന്‍്െറ പത്തിലൊന്ന്‌, 
പുതുവീഞ്ഞിന്‍െറ പത്തിലൊന്ന്‌, എണ്ണ, നിങ്ങ 
ളുടെ കാലിക്കൂട്ടത്തിലും ആട്ടിന്‍പറ്റത്തിലുമു 
ണ്ടായ കടിഞ്ഞൂലുകള്‍. അങ്ങനെ നിങ്ങള്‍ 
നിങ്ങളുടെ ദൈവമാകുന്ന യഹോവയെ ബഹു 
മാനിക്കാന്‍ എപ്പോഴും ഓര്‍മ്മിക്കണം. 4പക്ഷേ 
ആ സ്ഥലം നിങ്ങള്‍ക്കു ചെന്നെത്താനാവാത്ത 
ദൂരത്തിലായിരിക്കാം. യഹോവ നിങ്ങള്‍ക്കനു 
ഗ്രഹിച്ചു തന്ന ധാനൃത്തിന്‍റെറെ പത്തിലൊന്നു 
മുഴുവന്‍ അങ്ങോട്ടു ചുമന്നു കൊണ്ടുപോകാ 
































191 


നും പറ്റിയെന്നു വരില്ല. അങ്ങനെ വന്നാല്‍, 
2നിങ്ങളുടെ ആ വീതം വില്‍ക്കുക. കിട്ടിയ 
പണം യഹോവ വിശുദ്ധഗ്ഗദഹമായി തെരഞ്ഞെ 
ടുത്ത സ്ഥലത്തേക്കു കൊണ്ടുപോവുക. 26പശു, 
ചെമ്മരിയാട്‌, വീഞ്ഞ്‌, മദ്യം അഥവാ മറ്റെന്തെ 
ങ്കിലും ഭക്ഷണം എന്നിങ്ങനെ നിങ്ങള്‍ക്കിഷ്ടമു 
ളളതു വാങ്ങാന്‍ ആ പണം ഉപയോഗിക്കുക. 
എന്നിട്ട്‌ നിങ്ങള്‍ കുടുംബാംഗങ്ങളോടൊത്ത്‌ 
യഹോവ തന്‍െറ വിശുദ്ധഭവനമായി തെര 
ഞ്ഞെടുത്ത സ്ഥലത്തു വന്നിരുന്ന്‌ ദൈവമായ 
യഹോവയോടൊപ്പം ആഹ്ലാദത്തോടെ അതു 
ഭക്ഷിക്കുക. 27പക്ഷേ നിങ്ങളുടെ പട്ടണങ്ങളില്‍ 
വസിക്കുന്ന ലേവ്യരെ മറക്കാതിരിക്കുക. നിങ്ങ 
ളുടെ ഭക്ഷണം അവരോടു പങ്കുവയ്ക്കുക. 
എന്തുകൊണ്ടെന്നാല്‍ നിങ്ങള്‍ക്കുള്ളതു പോലെ 
അവര്‍ക്ക്‌ ദേശത്തില്‍ പങ്കില്ല. 

28“എല്ലാ മൂന്നു വര്‍ഷങ്ങളുടെയും അവ 
സാനം, നിങ്ങളുടെ വിളവിന്‍െറ പത്തിലൊന്ന്‌ 
ആ വര്‍ഷത്തേക്കു വേണ്ടി സമാഹരിക്കുക. ആ 
ഭക്ഷണം നിങ്ങളുടെ പട്ടണങ്ങളില്‍ മറ്റുള്ളവ 
ര്‍ക്ക്‌ ഉപയോഗിക്കത്തക്കവിധം സൂക്ഷിക്കുക. 
29ആ ഭക്ഷണം ലേവ്യര്‍ക്കുള്ളതാണ്‌. കാരണം, 

















ആവര്‍ത്തനം 14:25-15:18 


നിങ്ങള്‍ക്കിടയില്‍ ഒരു ദരിദ്രനുണ്ടായെന്നു 
വരാം. നിങ്ങള്‍ സ്വാര്‍ത്ഥരാകരുത്‌. ദരിദ്രനായ 
ആ മനുഷ്യനു സഹായമെത്തിക്കാന്‍ നിങ്ങള്‍ 
മടിക്കരുത്‌. &അവനോടൊപ്പം പങ്കുവയ്ക്കുന്ന 
തിന്‌ നിങ്ങള്‍ തയ്യാറാകണം. അവനു വേണ്ടതെ 
ല്ലാം നിങ്ങള്‍ കടം കൊടുക്കണം. 
“വിമോചനത്തിന്റെ വര്‍ഷമായ ഏഴാം 
വര്‍ഷം അടുക്കുന്നു എന്നതു കൊണ്ടുമാത്രം ഒരു 
വനെ സഹായിക്കാന്‍ മടിക്കരുത്‌. അത്തരത്തി 
ലൊരു തിന്മ നിങ്ങളുടെ മനസ്സില്‍ പ്രവേശി 
ക്കാന്‍ പോലും ഇടനല്‍കരുത്‌. സഹായം ആവ 
eh അത്തരത്തിലുള്ള ചിന്ത ഒരി 
ക്കലും പാടില്ല. അവനെ സഹായിക്കാന്‍ 
നിങ്ങള്‍ മടിക്കരുത്‌. അവനെ നിങ്ങള്‍ സഹായി 
ക്കാതിരുന്നാല്‍ ദിരദ്രനായ അയാള്‍ നിങ്ങള്‍ക്കെ 
തിരെ യഹോവയോടു പരാതിപ്പെടുകയും 
നിങ്ങള്‍ പാപത്തിന്‍െറ അപരാധിയാണെന്നു 
യഹോവ കാണുകയും ചെയ്യും. 

10“ദരിദ്രനായ വ്യക്തിക്ക്‌ നിങ്ങള്‍ ആകുന്നത്ര 
സഹായം ചെയ്തു കൊടുക്കണം. അവനു നല്‍ 
കുന്നതില്‍ വിഷമമൊന്നും തോന്നുവാന്‍ പാടി 
ല്ല. എന്തുകൊണ്ടെന്നാല്‍ ആ നന്മ ചെയ്യുന്നതു 








അവര്‍ക്ക്‌ തങ്ങളുടേതായി ഒരു ദേശവുമില്പ. ഈ 
ഭക്ഷണം നിങ്ങളുടെ പട്ടണങ്ങളിലെ അതാവ 
ശ്യമുള്ള മറ്റുള്ളവര്‍ക്കു കൂടി വേണ്ടിയാണ്‌. 
വിദേശികള്‍ക്കും വിധവകള്‍ക്കും അനാഥക്കു 
ട്ടികള്‍ക്കും വേണ്ടിയാണ്‌, അവര്‍ എല്ലാവരും 
വന്ന്‌ ഭക്ഷിച്ചു രൃപ്തരാകട്ടെ! നിങ്ങളങ്ങനെ 
ചെയ്താല്‍, നിങ്ങളുടെ ദൈവമാകുന്ന 
യഹോവ നിങ്ങളെ സകലത്തിലും അനുഗ്ര 
ഹിക്കും. 





കടമൊഴിവിന്‍െറ വര്‍ഷം 

15 “എല്ലാ വര്‍ഷങ്ങളുടെയും അന്ത്യത്തില്‍ 

നിങ്ങള്‍ കടങ്ങള്‍ എഴുതിത്തള്ളണം. 
ഇങ്ങനെയാണ്‌ നിങ്ങള്‍ അതു ചെയ്യേണ്ടത്‌: 
മറ്റൊരു യിസ്രായേല്‍കാരന്‍ പണം കൊടുത്ത 
എല്ലാവരും ആ കടം എഴുതിത്തള്ളണം. ആ 
കടം തിരിച്ചിടയ്ക്കാന്‍ അയാള്‍ ഒരു സഹോദര 
നോട്‌ (യിസ്രായേലുകാരനോട്‌) ആവശ്യപ്പെ 
ടരുത്‌. എന്തുകൊണ്ടെന്നാല്‍ ആ വര്‍ഷം കട 


മൂലം നിങ്ങളുടെ ദൈവമാകുന്ന യഹോവ 
നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ മുഴുവന്‍ 
ജോലികളിലും നിങ്ങളുടെ ഓരോ പ്രവൃത്തി 
യിലും യഹോവ നിങ്ങളെ അനുഗ്രഹിക്കും. 
രാജ്യത്ത്‌ എപ്പോഴും ദരിദ്ര ജനങ്ങളുണ്ടായിരി 
ക്കും. അതിനാലാണ്‌ നിങ്ങളുടെ സഹോദരനെ 
സഹായിക്കാന്‍ തയ്യാറായിരിക്കണമെന്നു ഞാന്‍ 
കല്പിക്കുന്നത്‌. നിങ്ങളുടെ ദേശത്ത്‌ സഹായം 
ആവശ്യമുള്ള ദരിദ്രനു വേണ്ടത്‌ കൊടുക്കുക. 


അടിമകളെ സ്വതന്ത്രരാക്കല്‍ 

12“നിങ്ങള്‍ ഒരു എബ്രായ സ്ത്രീയെയോ പുരു 
ഷനെയോ അടിമപ്പണിക്കായി വാങ്ങിയേക്കാം. 
ആറു വര്‍ഷം നിങ്ങള്‍ അവനെ അടിമപ്പണി 
ക്കായി വചിരുന്നുവെന്നും ഇരിക്കട്ടെ. പക്ഷേ 
ഏഴാം വര്‍ഷം അയാളെ നിങ്ങള്‍ സ്വതന്ത്രനാ 
ക്കണം. പക്ഷേ അടിമയെ സ്വതന്ത്രനാക്കു 
മ്പോള്‍ അവനെ വെറും കയ്യോടെ പറഞ്ഞയ 
ക്കരുത്‌. 4നിങ്ങളുടെ മൃഗങ്ങളിലും ധാന്യങ്ങ 





ങ്ങള്‍ എഴുതിത്തള്ളണമെന്ന്‌ യഹോവ പറ 
ഞ്ഞിരിക്കുന്നു. ഒരു വിദേശിയോട്‌ നിങ്ങള്‍ക്ക്‌ 
കടം തിരിച്ചടയ്ക്കാന്‍ പറയാം. പക്ഷേ, മറ്റൊരു 
യിനസ്രായേലുകാരന്‍ നിങ്ങളോടു വാങ്ങിയ 
കടം ഉപേക്ഷിക്കണം. 4നിങ്ങളുടെ രാജ്യത്ത്‌ ദരി 
ദ്രന്മാരുണ്ടാകരുത്‌. കാരണം യഹോവയാണ്‌ 
നിങ്ങള്‍ക്ക്‌ ഈ ദേശം തരുന്നത്‌. യഹോവ നിങ്ങ 
ളെ നന്നായി അനുഗ്രഹിക്കുകയും ചെയ്യും. 
എന്നാല്‍ നിങ്ങളുടെ ദൈവമാകുന്ന യഹോ 
വയെ നിങ്ങള്‍ അനുസരിച്ചാലേ അങ്ങനെ 
യൊക്കെ സംഭവിക്കൂ. ഞാന്‍ നിങ്ങളോടിന്നു 
പറഞ്ഞ കല്പനകളെല്ലാം നിങ്ങള്‍ അതീവ ശ്രദ്ധ 
യോടെ അനുസരിക്കണം. അപ്പോള്‍ നിങ്ങ 
ളുടെ ദൈവമാകുന്ന യഹോവ വാഗ്ദാനം 
ചെയ്തതുപോലെ നിങ്ങളെ അനുഗ്രഹിക്കും. 
അപ്പോള്‍ മറ്റു രാഷ്ട്രങ്ങള്‍ക്കും കടം കൊടുക്ക 
ത്തക്ക ധനം നിങ്ങള്‍ക്കുണ്ടാകും. എന്നാല്‍ നിങ്ങ 
ള്‍ക്ക്‌ ആരില്‍ നിന്നും ഒന്നും കടം വാങ്ങുകയും 
വേണ്ടിവരില്ല. അനേകം രാഷ്ട്രങ്ങള്‍ക്കുമേല്‍ 
നിങ്ങള്‍ ഭരണം നടത്തും. എന്നാല്‍ ആ രാഷ്ട്ര 
ങ്ങളൊന്നും നിങ്ങളെ ഭരിക്കില്പ. 

നിങ്ങളുടെ ദൈവമാകുന്ന യഹോവ നിങ്ങ 
ള്‍ക്കു നല്‍കുന്ന ഭൂമിയില്‍ താമസിക്കുമ്പോള്‍, 





ളിലും വീഞ്ഞിലും കുറെ വീതം നിങ്ങള്‍ അവ 
നു നല്‍കണം. നിങ്ങളുടെ ദൈവമാകുന്ന 
യഹോവ നിങ്ങളെ അനുഗ്രഹിക്കുകയും സമൂദ്ധ 
മായി നല്ല സാധനങ്ങള്‍ തരികയും ചെയ്തു. 
അതേപോലെ നിങ്ങള്‍ അനേകം നല്ല സാധന 
ങ്ങള്‍ നിങ്ങളുടെ അടിമകള്‍ക്കും നല്‍കണം. 
15ഈജിപ്തില്‍ നിങ്ങള്‍ അടിമകളായിരുന്നു 
വെന്നത്‌ ഓര്‍മ്മിക്കുക. നിങ്ങളുടെ ദൈവമായ 
യഹോവ നിങ്ങളെ സ്വതന്ത്രരാക്കുകയും 
ചെയ്തു. അതിനാലാണ്‌ ഞാനിന്നു നിങ്ങള്‍ക്ക്‌ 
ഈ കല്പനകള്‍ തരുന്നത്‌. 

1“ഞാന്‍ അങ്ങയെ വിട്ടുപോവില്ല” എന്നു 
നിങ്ങളുടെ അടിമകളിലൊരാള്‍ പറഞ്ഞേക്കാം. 
നിങ്ങളോടൊപ്പമുള്ള നല്ല ജീവിതം കൊണ്ടായി 
രിക്കാം അത്‌. 17ആ ഭൃത്യനെ കതകിനെതിരെ 
ചേര്‍ത്തു നിര്‍ത്തി അയാളുടെ ചെവിയില്‍ ഒരു 
മൂനയന്‍ ഉപകരണംകൊണ്ട്‌ ഒരു ദ്വാരമിടുക. 
അത്‌ അവന്‍ എക്കാലവും നിങ്ങളുടെ അടിമയാ 
യിരിക്കുമെന്നതിനെ കാണിക്കുന്നു. നിങ്ങളോ 
ടൊത്തു കഴിയാനാഗ്രഹിക്കുന്ന സ്ത്രീ അടിമ 
യോടും അങ്ങനെ ചെയ്യണം. 

18“നിങ്ങളുടെ അടിമയെ സ്വതന്ത്രനായി 
വിടുന്നതില്‍ ഒരു പ്രയാസവും തോന്നരുത്‌. 








ആവര്‍ത്തനം 15:19-16:16 


കൂലിക്കാരനു കൊടുക്കേണ്ടതിനന്‍െറ പകൂതി 
തുകയ്ക്കാണ്‌ നിങ്ങള്‍ അവനെക്കൊണ്ട്‌ ആറു 
വര്‍ഷത്തേക്കു ജോലി ചെയ്യിച്ചതെന്ന്‌ ഓര്‍മ്മി 
ക്കുക. നിങ്ങള്‍ ചെയ്യുന്ന എല്ലാക്കാര്യത്തിലും 
നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ 
അനുഗ്രഹിക്കും. 


കടിഞ്ഞൂല്‍ മൃഗങ്ങളെപ്പറ്റിയുള്ള 
നിയമങ്ങള്‍ 

19“നിങ്ങളുടെ കാലിക്കൂട്ടത്തിലും ആട്ടിന്‍പറ്റ 
ത്തിലും കടിഞ്ഞൂല്‍ പ്രസവിക്കുന്ന ആണ്‍മൃഗ 
ങ്ങള്‍ വിശുദ്ധങ്ങളാണ്‌. നിങ്ങള്‍ അവയെ 
യഹോവയ്ക്കു സമര്‍പ്പിക്കണം. ആ മൃഗങ്ങളി 
ലൊന്നിനെയും നിങ്ങള്‍ നിങ്ങളുടെ ജോലിക്ക്‌ 
ഉപയോഗിക്കരുത്‌. ആ ചെമ്മരിയാടുകളില്‍ 
നിന്ന്‌ നിങ്ങള്‍ രോമം മുറിച്ചെടുക്കുകയുമരുത്‌. 
2നിങ്ങളുടെ ദൈവമാകുന്ന യഹോവ തെര 
ഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക്‌ എല്ലാ വര്‍ഷവും 
നിങ്ങള്‍ ആ മൃഗങ്ങളെ കൊണ്ടുവരണം. അവി 
ടെ യഹോവയോടൊത്ത്‌ നിങ്ങളും നിങ്ങളുടെ 
കുടുംബാംഗങ്ങളും ആ മാംസം ഭക്ഷിക്കണം. 

21“പക്ഷേ മൃഗങ്ങളില്‍ ഒന്ന്‌ തളര്‍വാതം പിടി 
ച്ചതോ അന്ധത ബാധിച്ചതോ മറ്റെന്തെങ്കിലും 
കുറവുള്ളതോ ആണെങ്കില്‍ ആ മൃഗത്തെ നിങ്ങ 
ളുടെ ദൈവമായ യഹോവയ്ക്കു ബലിയര്‍പ്പി 
ക്കരുത്‌. പക്ഷേ ആ മൃഗത്തെ നിങ്ങള്‍ക്ക്‌ 
വീട്ടില്‍ വച്ചു ഭക്ഷിക്കാം. ശുദ്ധിയുള്ളവനും 
ഇല്ലാത്തവനും അതു ഭക്ഷിക്കാം. കലമാനുക 
ളെയും പുള്ളിമാനുകളെയും ഭക്ഷിക്കാനുള്ള 
അതേ നിയമമാണ്‌ ഈ മാംസം ഭക്ഷിക്കുന്ന 
തിനും. പക്ഷേ നിങ്ങള്‍ മൃഗത്തിന്‍െറ രക്തം 
ഭക്ഷിക്കരുത്‌. രക്തം നിങ്ങള്‍ വെള്ളം പോലെ 
തറയിലൊഴിക്കണം. 








പെസഹ 

ആബീബ്‌ മാസം ഓര്‍മ്മിക്കുക. 
0൦: നിങ്ങള്‍ നിങ്ങളുടെ ദൈവ 
മായ യഹോവയെ ആദരിക്കാന്‍ പെസഹ 
ആഘോഷിക്കണം. എന്തുകൊണ്ടെന്നാല്‍ ആ 
മാസത്തില്‍ ഒരു രാത്രിയിലാണ്‌ നിങ്ങളുടെ 
ദൈവമായ യഹോവ നിങ്ങളെ ഈജിപ്തില്‍ 
നിന്ന്‌ മോചിപ്പിച്ചത്‌. 2തന്‍െറ വിശിഷ്ടഭവന 
മായി യഹോവ തെരഞ്ഞെടുക്കുന്ന സ്ഥല 
ത്തേക്ക്‌ നിങ്ങള്‍ പോകണം. അവിടെ നിങ്ങള്‍ 
യഹോവയെ ആദരിക്കാന്‍ പെസഹബലി അര്‍ 
പ്പിക്കണം. പശുക്കളെയും ആടുകളെയും 
നിങ്ങള്‍ അര്‍പ്പിക്കണം. 3ഈ ബലിയോടൊലപ്പം 
പുളിപ്പിച്ച ലു നിങ്ങള്‍ തിന്നരുത്‌. ഏഴു 
ദിവസത്തേക്ക്‌ നിങ്ങള്‍ പുളിപ്പിക്കാത്ത അപ്പം 
ഭക്ഷിക്കണം. “ദുരിതത്തിന്‍െറ അപ്പം” എന്ന്‌ 
അതു Ta അത്‌ നിങ്ങള്‍ ഈജി 
പ്തില്‍ അനുഭവിച്ച കുഴപ്പങ്ങളെ അനുസ്മരി 
പ്പിക്കും. നിങ്ങള്‍ തിടുക്കത്തിലാണ്‌ അവിടെ 
നിന്നും വിട്ടുപോന്നതെന്ന്‌ ഓര്‍മ്മിക്കുക! 
നിങ്ങള്‍ ജീവിതകാലമാകെ ആ ദിവസത്തെ 
അനുസ്മരിക്കണം. 4ഏഴു ദിവസത്തേക്ക്‌ രാജ്യ 
ത്തൊരിടത്തും ഒരു വീട്ടിലും പുളിമാവുണ്ടാ 
യിരിക്കരുത്‌. ആദ്യദിവസം വൈകുന്നേരം 
നിങ്ങള്‍ അര്‍പ്പിക്കുന്ന ബലിയുടെ മാംസം പ്രഭാ 

തമാകും മുമ്പേ ഭക്ഷിച്ചു തീര്‍ക്കണം. 
ട*പെസഹമൃഗത്തെ നിങ്ങളുടെ ദൈവമാ 
കുന്ന യഹോവ നിങ്ങള്‍ക്കു നല്‍കുന്ന പട്ടണങ്ങ 
ളിലൊന്നില്‍ വച്ചും ബലിയര്‍പ്പിക്കരുത്‌. 
തന്‍െറ വിശുദ്ധഭവനമായി നിങ്ങളുടെ ദൈവ 














192 


മാകുന്ന യഹോവ തെരഞ്ഞെടുത്ത വിശുദ്ധ 
സ്ഥലത്തു വച്ചു തന്നെ അത്‌ അര്‍പ്പിക്കണം. 
അവിടെ നിങ്ങള്‍ സൂര്യാസ്തമന സമയത്ത്‌ 
പെസഹമൃഗത്തെ ബലിയര്‍പ്പിക്കണം. ദൈവം 
നിങ്ങളെ ഈജിപ്തില്‍നിന്നും മോചിപ്പിച്ച 
തിന്‍െറ അനുസ്മരണാദിനമാണത്‌. "പെസഹാ 
മാംസത്തെ പാകം ചെയ്ത്‌ നിങ്ങളുടെ ദൈവ 
മായ യഹോവ തെരഞ്ഞെടുക്കുന്ന സ്ഥലത്തു 
വച്ച്‌ ഭക്ഷിക്കണം. അനന്തരം പ്രഭാതത്തില്‍ 
നിങ്ങള്‍ക്കു വീട്ടിലേക്കു മടങ്ങാം. ഭപുളിപ്പി 
ക്കാത്ത അപ്പം നിങ്ങള്‍ ആറു ദിവസം ഭക്ഷി 
ക്കണം. ഏഴാം ദിവസം നിങ്ങള്‍ ഒരു ജോലിയും 
ചെയ്യരുത്‌. അന്ന്‌, നിങ്ങളുടെ ദൈവമാകുന്ന 
യഹോവയെ ആദരിക്കാന്‍ നിങ്ങള്‍ ഒരു 
വിശുദ്ധസമ്മേളനം ചേരണം. 


വാരോത്സവം (പെന്തെക്കോസ്ത്‌) 

“ധാന്യങ്ങള്‍ കൊയ്യാന്‍ തുടങ്ങുന്ന കാലം 
മുതല്‍ ഏഴാഴ്ചകള്‍ നിങ്ങള്‍ എണ്ണണം. 10അന 
ന്തരം നിങ്ങളുടെ ദൈവമാകുന്ന യഹോവയ്ക്കു 
വേണ്ടി വാരോത്സവം ആഘോഷിക്കണം. 
അവനു നിങ്ങള്‍ ആഗ്രഹിക്കുന്ന വിശുദ്ധസമ്മാ 
നങ്ങള്‍ കൊണ്ടുവന്നു വേണം അതു ചെയ്യാന്‍. 
നിങ്ങളുടെ ദൈവമാകുന്ന യഹോവ നിങ്ങളെ 
എത്രമാത്രം അനുഗ്രഹിച്ചു എന്നു ചിന്തിച്ച്‌ 
എത്ര കൊടുക്കണമെന്നു നിശ്ചയിക്കുക. 
11യഹോവ തന്‍റ വിശുദ്ധഭവനമായി തെര 
ഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്കു പോവുക. അവി 
ടെ നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും നിങ്ങളു 
ടെ ദൈവമാകുന്ന യഹോവയോടൊപ്പം ആഹറ്റാ 
ദിക്കുക. നിങ്ങളുടെയാളുകളെ മുഴുവന്‍ നിങ്ങ 
ഭളോടൊപ്പം കൊണ്ടുപോകണം. നിങ്ങളുടെ 
പുത്രന്മാര്‍, പുത്രിമാര്‍, സേവകര്‍. കൂടാതെ 
ലേവ്യര്‍, വിദേശികള്‍, അനാഥര്‍ എന്നിങ്ങനെ 
നിങ്ങളുടെ പട്ടണങ്ങളില്‍ വസിക്കുന്നവരെയും 
കൊണ്ടുപോകണം. 1നിങ്ങള്‍ ഈജിപ്തില്‍ 
അടിമകളായിരുന്നു എന്നത്‌ ഓര്‍മ്മിക്കുക. അതി 
നാല്‍ ഈ നിയമങ്ങള്‍ അനുസരിക്കുന്നുവെന്ന്‌ 
ഉറപ്പു വരുത്തുക. 











കൂടാരത്തിരുനാള്‍ 

13“നിങ്ങളുടെ മെതിക്കളത്തില്‍നിന്നും മുന്തി 
രിച്ചക്കില്‍ നിന്നും ഉള്ള വിളവുകള്‍ ശേഖരിച്ച 
തിന്‍െറെ ഏഴുദിവസം കഴിഞ്ഞ്‌ നിങ്ങള്‍ കൂടാര 
ത്തിരുനാള്‍ ആഘോഷിക്കണം. 4ഈ ഉത്സവ 
ത്തില്‍ നിങ്ങള്‍ ആഹ്്റാദിക്കുക- നിങ്ങളും നിങ്ങ 
ളുടെ പുത്രന്മാരും പുത്രിമാരും മൂഴുവന്‍ ഭൂൃത്ൃരും 
നിങ്ങളുടെ പട്ടണങ്ങളില്‍ വസിക്കുന്ന ലേവ്യ 
രും വിദേശികളും അനാഥരും വിധവകളും 
നിങ്ങളോടൊപ്പം ആഹ്്റാദിക്കണം. 15യഹോവ 
തെരഞ്ഞെടുക്കുന്ന വിശുദ്ധസ്ഥലത്തുവച്ച്‌ ഏഴു 
ദിവസം ഈ ഉത്സവം ആഘോഷിക്കണം. നിങ്ങ 
ളുടെ ദൈവമാകുന്ന യഹോവയെ ആദരിക്കാ 
നാണ്‌ ഈ ആഘോഷം. നിങ്ങളുടെ ദൈവമാ 
കുന്ന യഹോവ നിങ്ങളുടെ മുഴുവന്‍ വിളവുക 
ളെയും നിങ്ങളുടെ എല്ലാ ജോലികളെയും അനു 
ഗ്രഹിച്ചിരിക്കൂന്നു. അതിനാല്‍ വളരെ ആഹാ 
ദിക്കുക! 

16“നിങ്ങളുടെ ദൈവമാകുന്ന യഹോവ തെര 
ഞ്ഞെടുത്ത സ്ഥലത്ത്‌ വര്‍ഷത്തില്‍ മൂന്നു 
തവണ യഹോവയെ കാണാന്‍ വരണം. പുളി 
പ്പില്ലാത്ത അപ്പത്തിന്‍െറ ഉത്സവത്തിനും വാരോ 
ത്സവത്തിനും കൂടാരത്തിരുനാളിനുമാണ്‌ അവര്‍ 








193 


വരേണ്ടത്‌. യഹോവയെ ദര്‍ശിക്കാന്‍ വരുന്ന 
ഓരോരുത്തരും ഓരോ സമ്മാനങ്ങള്‍ കൂടി 
കൊണ്ടുവരണം. 17കഴിയുന്നത്ര സാധനങ്ങള്‍ 
ഓരോരുത്തരും നല്‍കണം. യഹോവ തനിക്ക്‌ 
എത്ര നല്‍കി എന്നതിന്‍െറ അടിസ്ഥാനത്തില്‍ 
താന്‍ എത്ര കൊടുക്കണം എന്ന്‌ ഓരോരുത്തനും 
നിശ്ചയിക്കണം. 


ജനങ്ങള്‍ക്ക്‌ ന്യായാധിപന്മാരും 
ഉദ്യോഗസ്ഥന്മാരും 

18“നിങ്ങളുടെ ദൈവമാകുന്ന യഹോവ 
നിങ്ങള്‍ക്കു തരുന്ന ഓരോ പട്ടണത്തിലും നിങ്ങ 
ള്‍ക്ക്‌ ന്യായാധിപന്മാരെയും ഉദ്യോഗസ്ഥന്മാ 
രെയും തെരഞ്ഞെടുക്കുക. ജനങ്ങളുടെമേല്‍ 
അവര്‍ നീതിപൂര്‍വ്വം ന്യായവിധി നടത്തണം. 
19നിങ്ങള്‍ എപ്പോഴും നിതീ പുലര്‍ത്തുക. ചില 
രൂടെമേല്‍ വേറെ ചിലര്‍ക്ക്‌ ആനുകൂല്യങ്ങള്‍ 
നല്‍കരുത്‌. ന്യായവിധിയില്‍ മനസ്സു മാറ്റാന്‍ 
പണം വാങ്ങരുത്‌. പണം വിവേകശാലികളുടെ 
കണ്ണുകളെ അന്ധമാക്കുകയും നല്ലവനന്‍െറ 
വാക്കുകളെ മാറ്റിമറിക്കുകയും ചെയ്യും. 20നന്മ 
യും നീതിയും! നല്ലവനും നീതിമാനുമായിരി 
ക്കാന്‍ നിങ്ങള്‍ക്ക്‌ കഠിനാദ്ധ്വാനം ചെയ്യേണ്ട 
തുണ്ട്‌! അപ്പോള്‍ നിങ്ങള്‍ ജീവിക്കുകയും ദൈവ 
മായ യഹോവ നിങ്ങള്‍ക്കു തരുന്ന ദേശം കൈ 
വശമാക്കുകയും ചെയ്യും. 











ദൈവം വിഗ്രഹങ്ങളെ വെറുക്കുന്നു 

21“നിങ്ങളുടെ ദൈവമാകുന്ന യഹോവയ്ക്കു 
ഒരു യാഗപീഠം പണിയുമ്പോള്‍ അതിനോ 
ടൊത്ത്‌ അശേരദേവതയുടെ തൂണുകള്‍ 
സ്ഥാപിക്കരുത്‌. 22വ്യാജദൈവങ്ങളെ ആരാധി 
ക്കാന്‍ പ്രത്യേകം കല്ലുകളും സ്ഥാപിക്കരുത്‌. 
നിങ്ങളുടെ ദൈവമാകുന്ന യഹോവ അതു 
വെറുക്കുന്നു. 


നല്ല മൃഗങ്ങളെ മാത്രം ബലിയര്‍പ്പിക്കുക 
17 “എന്തെങ്കിലും ന്യൂനതയുള്ള ഒരു പശു 
വിനെയോ ചെമ്മരിയാടിനെയോ 
നിങ്ങള്‍ നിങ്ങളുടെ ദൈവമാകുന്ന യഹോവ 
യ്ക്കു ബലിയര്‍പ്പിക്കരുത്‌. എന്തുകൊണ്ടെന്നാല്‍ 
നിങ്ങളുടെ ദൈവമാകുന്ന യഹോവ അതു 
വെറുക്കുന്നു! 





വിഗ്രഹാരാധനയ്ക്കുള്ള ശിക്ഷ 

2“നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങ 
ള്‍ക്കു തരുന്ന നഗരങ്ങളിലൊന്നില്‍ ഒരു തിന്മ 
സംഭവിക്കുന്നതായി നിങ്ങള്‍ കേട്ടാല്‍, നിങ്ങ 
ളുടെ ഗോത്രത്തിലെ ഒരു പുരുഷനോ സ്ത്രീ 
യോ മറ്റു ദൈവങ്ങളെ ആരാധിക്കുക വഴി 
അവര്‍ യഹോവയുടെ കരാര്‍ ലംഘിച്ചുവെന്ന്‌ 
നിങ്ങള്‍ കേട്ടാല്‍, 3അല്ലെങ്കില്‍ അവര്‍ സൂര്യ 
ചന്ദ്രമാരെയോ നക്ഷത്രങ്ങളെയോ ആരാധി 
ച്ചാല്‍, അത്‌ ഞാന്‍ നിങ്ങള്‍ക്കു നല്‍കിയ 
യഹോവയുടെ കല്പനയ്ക്കു വിരുദ്ധമാണ്‌. 
അങ്ങനെയൊരു ദുര്‍വാര്‍ത്ത നിങ്ങള്‍ കേട്ടാല്‍ 
അതു സൂക്ഷ്മമായി അന്വേഷിക്കണം. ആ മ്ളേ 
ച്ഛത യിസ്രായേലില്‍ യഥാര്‍ത്ഥത്തില്‍ സംഭ 
വിച്ചതാണോ എന്നു നിങ്ങള്‍ കണ്ടെത്തണം. 
അതു ശരിയാണെന്നു തെളിയിക്കാനായാല്‍ 
ടനിങ്ങള്‍ ആ തിന്മ ചെയ്ത വ്യക്തിയെ ശിക്ഷി 
ക്കണം. ആ സ്ത്രീയെയോ പുരുഷനെയോ 
നഗരകവാടത്തിനടുത്തുള്ള പൊതുസ്ഥലത്തു 


ആവര്‍ത്തനം 16:17-17:16 


കൊണ്ടുവന്ന്‌ കല്ലെറിഞ്ഞു കൊല്ലണം. ഒരു 
വന്‍ തിന്മ ചെയ്തതെന്ന്‌ ഒരാള്‍ മാത്രം സാക്ഷി 
പറയുന്നതിന്‍െറ അടിസ്ഥാനത്തില്‍ നിങ്ങള്‍ 
അയാളെ വധിക്കരുത്‌. എന്നാല്‍ രണ്ടോ മൂന്നോ 
സാക്ഷികള്‍ അതു ശരിയാണെന്നു പറഞ്ഞാല്‍ 
ആ വ്യക്തി വധിക്കപ്പെടണം. 7സാക്ഷികള്‍ 
വേണം ആദ്യം ആ വൃക്തിയെ കല്ലെറിയാന്‍. 
അനന്തരം മറ്റുള്ളവരും അവനെ കൊല്ലാന്‍ കല്ലെ 
റിയണം. അങ്ങനെ നിങ്ങള്‍ക്ക്‌ നിങ്ങളുടെ 
ഗോത്രത്തില്‍നിന്ന്‌ ആ തിന്മ ഒഴിവാക്കാം. 


വിഷമം പിടിച്ച കോടതിത്തീരുമാനങ്ങള്‍ 

“നിങ്ങളുടെ കോടതികള്‍ക്ക്‌ തീര്‍പ്പു കല്പി 
ക്കാനാകാത്ത വിഷമം പിടിച്ച ചില പ്രശ്ന 
ങ്ങളുണ്ടാകാം. അതു ചിലപ്പോള്‍ ഒരു കൊലപാ 
തകമോ രണ്ടുപേര്‍ തമ്മിലുള്ള തര്‍ക്കമോ 
ആകാം. അതു ചിലപ്പോള്‍ ആര്‍ക്കെങ്കിലും മുറി 
വേറ്റ ഒരു സംഘട്ടനവും ആകാം. ഇത്തരം സംഭ 
വങ്ങള്‍ നിങ്ങളുടെ പട്ടണങ്ങളില്‍ ന്യായവിധി 
നടത്തപ്പെടുമ്പോള്‍ എന്താണു ശരിയെന്നു 
നിശ്ചയിക്കാന്‍ നിങ്ങളുടെ ന്യായാധിപന്മാ 
ര്‍ക്കു കഴിഞ്ഞില്ലെന്നു വരും. അപ്പോള്‍ നിങ്ങള്‍ 
നിങ്ങളുടെ ദൈവമാകുന്ന യഹോവ തെരഞ്ഞെ 
ടുക്കുന്ന സ്ഥലത്തേക്കു പോകണം. 9ലേവി 
യുടെ ഗോത്രക്കാരായിരിക്കും പുരോഹിതന്മാര്‍. 
നിങ്ങള്‍ ആ പുരോഹിതന്മാരുടെയും അപ്പോള്‍ 
ചുമതലയിലുള്ള ന്യായാധിപന്‍െറയും അടു 
ത്തു ചെല്ലണം. ആ പ്രശ്നത്തില്‍ എന്തു ചെയ്യ 
ണമെന്ന്‌ അവര്‍ തീരുമാനിക്കും. യഹോവ 
യുടെ വിശുദ്ധസ്ഥലമായ അവിടെ വച്ച്‌ അവര്‍ 
തങ്ങളുടെ തീരുമാനം നിങ്ങളോടു പറയും. 
അവര്‍ പറയുന്നതെല്ലാം നിങ്ങള്‍ ചെയ്യുക. 
അവര്‍ ചെയ്യാന്‍ പറയുന്നതെല്ലാം ശ്രദ്ധയോടെ 
ചെയ്യുക. 1അവരുടെ തീരുമാനങ്ങള്‍ സ്വീകരി 
ക്കുകയും കൃത്യമായി അവ പാലിക്കുകയും 
വേണം. ഒന്നിലും മാറ്റം വരുത്തരുത്‌. 

2നിങ്ങളുടെ ദൈവമാകുന്ന യഹോവയെ 
അപ്പോള്‍ ശുശ്രൂഷിക്കുന്ന പുരോഹിതനെയോ 
ന്യായാധിപനെയോ അനുസരിക്കാന്‍ കൂട്ടാ 
ക്കാത്ത വ്യക്തിയെ നിങ്ങള്‍ ശിക്ഷിക്കണം. 
അയാള്‍ വധിക്കപ്പെടണം. ആ ദുഷ്ടനെ 
യിന്രായേലില്‍നിന്നു തന്നെ നിങ്ങള്‍ നീക്കം 
ചെയ്യണം. 13എല്ലാ ജനതയും ഈ ശിക്ഷയെ 
പ്പറ്റി കേട്ട ഭയക്കണം. അവര്‍ ഒട്ടും കഠിനഹൃദയ 
രാകാതിരിക്കണം. 














രാജാവിനെ തെരഞ്ഞെടുക്കേണ്ടതെങ്ങനെ? 

14“നിങ്ങളുടെ ദൈവമാകുന്ന യഹോവ നിങ്ങ 
ള്‍ക്കു തരുന്ന ഭൂമിയില്‍ നിങ്ങള്‍ പ്രവേശിക്ക 
ണം. ആ സ്ഥലം നിങ്ങള്‍ കയ്യടക്കി അതില്‍ 
താമസിക്കണം. എന്നിട്ടു നിങ്ങള്‍ പറയും, 
“ഞങ്ങള്‍ക്കു ചുറ്റുമുള്ള രാഷ്ട്രങ്ങളിലെപ്പോലെ 
ഞങ്ങള്‍ക്ക്‌ ഒരു രാജാവിനെ ഞങ്ങള്‍ നിയ 
മിക്കും.” 15അങ്ങനെ പറഞ്ഞാല്‍ യഹോവ തെര 
ഞ്െടുക്കുന്ന രാജാവിനെത്തന്നെ നിങ്ങള്‍ 
തെരഞ്ഞെടുക്കുന്നുവെന്ന്‌ ഉറപ്പിക്കുക. നിങ്ങ 
ളുടെ രാജാവും നിങ്ങള്‍ക്കിടയില്‍നിന്നു തന്നെ 
യായിരിക്കണം. അയാള്‍ ഒരിക്കലും ഒരു വിദേ 
ശിയായിരിക്കരുത്‌. 1രാജാവിന്‌ കൂടുതല്‍ കൂതി 
രകള്‍ ഉണ്ടായിരിക്കരുത്. കൂടുതല്‍ കുതിരകള്‍ 
ക്കായി അയാള്‍ ആളുകളെ ഈജിപ്തിലേക്ക 
യയ്ക്കാനും പാടില്ല. എന്തുകൊണ്ടെന്നാല്‍ 
“നിങ്ങളൊരിക്കലും ആ വഴിക്ക്‌ തിരിച്ചുപോക 
രുത്‌.” എന്നു യഹോവ നിങ്ങളോടു പറഞ്ഞി 


ആവര്‍ത്തനം 17:17-18:21 


ട്ടുണ്ട്‌. 17കൂടാതെ രാജാവിന്‌ അനേകം ഭാര്യ 
മാരും പാടില്ല. കാരണം, അത്‌ അയാളെ യഹോ 
വയില്‍നിന്നും വൃതിചലിപ്പിക്കും. രാജാവ്‌ 
സ്വയം സ്വര്‍ണ്ണം, വെള്ളി എന്നിവകൊണ്ട്‌ ധനി 
കനാകരുത്‌. 

18“രാജാവ്‌ ഭരണമാരംഭിക്കുമ്പോള്‍ നിയമങ്ങ 
ളുടെ ഒരു പകര്‍പ്പ്‌ ഒരു പുസ്തകത്തിലെഴുതി 
സ്വയം സൂക്ഷിക്കുകയും വേണം. പുരോഹി 
തരും ലേവ്യരും സൂക്ഷിക്കുന്ന പുസ്തകങ്ങളില്‍ 
നിന്നു വേണം അവന്‍ അതിന്‍െറ പകര്‍പ്പെടു 
ക്കാന്‍. 1രാജാവ്‌ തന്‍െറ കയ്യില്‍ത്തന്നെ ആ 
പുസ്തകം സൂക്ഷിക്കുകയും ജീവിതത്തിലുട 
നീളം അതു വായിക്കുകയും വേണം. എന്തുകൊ 
ണ്ടെന്നാല്‍, തന്‍െറ ദൈവമായ യഹോവയെ 
ആദരിക്കുവാനും നിയമം അനുശാസിക്കുന്ന 
തെല്ലാം അനുസരിക്കുവാനും രാജാവ്‌ പഠി 
ക്കണം. 20അപ്പ്പോള്‍ താന്‍ തന്‍െറ ജനങ്ങളിലാ 
രെയുംകാള്‍ കേമനാണെന്ന്‌ രാജാവ്‌ കരുതില്ല. 
അവന്‍ നിയമം ലംഘിക്കാതിരിക്കുകയും കൃത്യ 
മായി അനുസരിക്കുകയും ചെയ്യും. അപ്പോള്‍ 
ആ രാജാവും അയാളുടെ പിന്‍ഗാമികളും വള 
രെക്കാലം യിന്രായേല്‍സാമ്രാജ്യത്തെ ഭരിക്കും. 








പുരോഹിതര്‍ക്കും ലേവ്യര്‍ക്കും പിന്തുണ 
“ലേവ്യഗോത്രത്തിന്‌ യിസ്രായേലില്‍ 
18 ഭൂമിയുടെ പങ്കു ലഭിക്കില്ല. അവര്‍ പുരോ 
ഹിതരായിരിക്കും. അഗ്നിയില്‍ പാകം ചെയ്തു 
യഹോവയ്ക്കു സമര്‍പ്പിക്കുന്ന ബലികള്‍ തിന്ന്‌ 
അവര്‍ ജീവിക്കണം. ലേവിഗോത്രക്കാര്‍ക്കുള്ള 
വീതം അതാണ്‌. ആ ലേവിഗോത്രക്കാര്‍ക്ക്‌ മറ്റു 
ഗോത്രക്കാരെപ്പോലെ ഭൂമി ലഭിക്കില്ല. യഹോവ 
അവരോടു പറഞ്ഞതു പോലെ, യഹോവ 
തന്നെയാണ്‌ ലേവ്യർക്കുള്ള വീതം. 

“നിങ്ങള്‍ ഒരു പശുവിനെയോ ചെമ്മരിയാ 
ടിനെയോ ബലി കൊടുക്കാന്‍ കൊല്ലുമ്പോള്‍ 
പുരോഹിതന്മാര്‍ക്ക്‌ ഈ ഭാഗങ്ങള്‍ കൊടുക്കുക: 
ചുമല്‍, രണ്ടു കവിളുകള്‍, വയറ്‌. 4നിങ്ങളുടെ 
വിളവിന്‍െറ ആദ്യ ഭാഗവും പുരോഹിതര്‍ക്ക്‌ 
കൊടുക്കണം. നിങ്ങളുടെ ധാനൃത്തിന്‍െറയും 
വീഞ്ഞിന്‍െറയും എണ്ണയുടേയും ആദ്യഭാഗം 
നിങ്ങള്‍ അവര്‍ക്കു കൊടുക്കണം. നിങ്ങളുടെ 
ചെമ്മരിയാടുകളില്‍നിന്നും മുറിക്കുന്ന ആദ്യ 
ത്തെ രോമങ്ങളും നിങ്ങള്‍ ലേവ്യർക്കു കൊടുക്ക 
ണം. എന്തുകൊണ്ടെന്നാല്‍, നിങ്ങളുടെ ദൈവ 
മാകുന്ന യഹോവ നിങ്ങള്‍ക്കിടയില്‍നിന്നും 

















194 


യിസ്രായേല്‍ മറ്റു രാഷ്ട്രങ്ങളെപ്പോലെ 
ജീവിക്കരുത്‌ 

“നിങ്ങളുടെ ദൈവമാകുന്ന യഹോവ 
നിങ്ങള്‍ക്കു നല്‍കുന്ന ഭൂമിയിലേക്കു പ്രവേശി 
ക്കുമ്പോള്‍ മറ്റു രാഷ്ട്രങ്ങള്‍ ചെയ്യുന്ന ദുഷ്പ്ര 
വൃത്തികള്‍ ചെയ്യാന്‍ നിങ്ങള്‍ പഠിക്കരുത്‌. 
10നിങ്ങളുടെ പുത്രന്മാരെയോ പുത്രിമാരെയോ 
യാഗപീഠങ്ങളില്‍ ബലിയര്‍പ്പിക്കരുത്‌. പ്രവാച 
കനില്‍നിന്നോ മാന്ത്രികനില്‍നിന്നോ മന്ത്രവാ 
ദക്കാരില്‍നിന്നോ ആഭിചാരക്കാരനില്‍നിന്നോ 
ഭാവി അറിയാന്‍ ശ്രമിക്കരുത്‌. മറ്റുള്ളവരുടെ 
മേല്‍ മന്ത്രവാദം നടത്താന്‍ ആരെയും അനുവദി 
ക്കരുത്‌. നിങ്ങള്‍ക്കിടയില്‍ ആരും വെളിച്ചപ്പാ 
ടോ മന്ത്രവാദിയോ ആകരുത്‌. മരിച്ചവരുമായി 
സംഭാഷണം നടത്താനും ആരും ശ്രമിക്കരുത്‌. 
1ജനങ്ങള്‍ അങ്ങനെ ചെയ്യുന്നത്‌ നിങ്ങളുടെ 
ദൈവമാകുന്ന യഹോവ വെറുക്കുന്നു. അതിനാ 
ലാണ്‌ അവന്‍ മറ്റു ജനതകളെ നിങ്ങള്‍ക്കു 
വേണ്ടി തുരത്തിയത്‌. നിങ്ങളുടെ ദൈവമാ 
കുന്ന യഹോവയോട്‌ നിങ്ങള്‍ വിശ്വസ്തരായി 
രിക്കണം. 








യഹോവയുടെ വിശിഷ്ടപ്രവാചകന്‍ 

14“നിങ്ങള്‍ മറ്റു ജനതകളെ നിങ്ങളുടെ രാജ്യ 
ത്തുനിന്നും പുറത്താക്കണം. ആ രാഷ്ട്രങ്ങള്‍ 
മന്ത്രികവിദ്യയും ഭാവിപ്രവചനവും ഇഷ്ട 
പ്പെടുന്നവരാണ്‌. എന്നാല്‍ നിങ്ങളുടെ ദൈവ 
മാകുന്ന യഹോവ അക്കാര്യങ്ങള്‍ ചെയ്യാന്‍ 
നിങ്ങളെ അനുവദിക്കില്ല. നിങ്ങളുടെ ദൈവ 
മാകുന്ന യഹോവ നിങ്ങള്‍ക്ക്‌ ഒരു പ്രവാച 
കനെ നല്‍കും. നിങ്ങള്‍ക്കിടയില്‍നിന്നൂ തന്നെ 
യായിരിക്കും ആ പ്രവാചകന്‍. അവന്‍ എന്നെ 
പോലെയിരിക്കും. അവന്‍െറ പ്രവചനങ്ങള്‍ 
നിങ്ങള്‍ ശ്രദ്ധിക്കണം. 1നിങ്ങള്‍ അവനോട്‌ 
ആവശ്യപ്പെട്ടതനുസരിച്ചാണ്‌ ദൈവം ഈ 
പ്രവാചകനെ അയച്ചു തന്നത്‌. ഹോരേബുപര്‍ 
വൃതത്തില്‍ നിങ്ങള്‍ ഒത്തുകൂടിയപ്പോള്‍ നിങ്ങള്‍ 
ദൈവത്തിന്‍െറ ശബ്ദത്തെയും മലയില്‍ കണ്ട 
മഹാഗ്നിയെയും ഭയക്കുകയും ചെയ്തു. അതി 
നാല്‍ നിങ്ങള്‍ പറഞ്ഞു, “ഞങ്ങളുടെ ദൈവമാ 
കുന്ന യഹോവയുടെ ശബ്ദം ഞങ്ങളെ വീണ്ടും 
കേശപ്പിക്കരുതേ! ആ മഹാഗ്നി ഞങ്ങള്‍ കാണാ 
നും ഇടയാക്കരുതേ, അതിനിടയായാല്‍ ഞങ്ങള്‍ 
മരിക്കും!” 

17“യഹോവ എന്നോടു പറഞ്ഞു, “അവര്‍ 














ലേവിയെയും പി൯ഗാമികളെയും എക്കാല 
ത്തേക്കുമുള്ള പുരോഹിതരായി തെരഞ്ഞെ 
ടുത്തു. 

“ഓരോ ലേവ്യനും ദൈവാലയത്തില്‍ പണി 
യെടുക്കാന്‍ പ്രത്യേക സമയങ്ങളുണ്ട്‌. മറ്റേതെ 
ങ്കിലും സമയത്ത്‌ ഒരു ലേവ്യന്‍ അവിടെ ജോലി 


ആവശ്യപ്പെടുന്നതു നല്ലതു തന്നെ! 18അവര്‍ക്കു 
ഞാന്‍ നിന്നെപ്പോലെ ഒരു പ്രവാചകനെ നല്‍ 
കാം. അവര്‍ക്കിടയില്‍നിന്നു തന്നെയുള്ള ഒരാളാ 
യിരിക്കും ഈ പ്രവാചകന്‍. അവന്‍ പറയേണ്ട 
കാര്യങ്ങള്‍ ഞാന്‍ അവനോടു പറയും. ഞാന്‍ 
കല്ിച്ചതെല്ലാം അവന്‍ ജനങ്ങളോടു പറയും. 








ചെയ്യണമെന്നുണ്ടെങ്കില്‍ അതെപ്പോള്‍ വേണ 
മെങ്കിലുമാകാം. യിസ്രായേലിന്‍റെ ഏതു ഭാഗ 
ത്ത്‌ ഏതു പട്ടണത്തില്‍ താമസിക്കുന്നവനായാ 
ലും അവന്‍ യഹോവയുടെ വിശുദ്ധസ്ഥല 
ത്തേക്കു വരാം. അവനിഷ്ടമുള്ള സമയത്ത്‌ ഇതു 
ചെയ്യാം. "ആ ലേവ്യന്‌ തന്‍െറ ദൈവമായ 
യഹോവയുടെ നാമത്തില്‍ അപ്പോള്‍ യഹോവ 
യുടെ സന്നിധിയില്‍ ശുശ്രൂഷ നടത്തുന്ന 
തന്‍െറ സകല ലേവ്യസഹോദരന്മാരുടെയുമത്ര 
ശൂശ്രൂഷ ചെയ്യാം. ആ ലേവ്യന്‍ മറ്റു ലേവ്യരോ 
ടൊപ്പം തുല്യ പങ്കു ലഭിക്കും. തന്‍െറ കുടുംബ 
ത്തിന്‌ സാധാരണ കിട്ടുന്നതിനു പുറമേയാ 
ണിത്‌. 








19ഈ പ്രവാചകന്‍ എനിക്കു വേണ്ടി സംസാരി 
ക്കും. അവന്‍ സംസാരിക്കുമ്പോള്‍ എന്‍െറ കല്ല 
നകളില്‍ എന്തെങ്കിലും ശ്രദ്ധിക്കാന്‍ കൂട്ടാക്കാ 
ത്തവനെ ഞാന്‍ ശിക്ഷിക്കും.” 


വ്യാജപ്രവാചകരെ എങ്ങനെ തിരിച്ചറിയാം 

20“പക്ഷേ ഞാന്‍ പറയാനാവശ്യപ്പെടാത്തത്‌ 
ഒരു പ്രവാചകന്‍ പറഞ്ഞാല്‍, എനിക്കുവേണ്ടി 
യാണ്‌ താന്‍ സംസാരിക്കുന്നതെന്ന്‌ അവന്‍ ജന 
ങ്ങളോടു പറഞ്ഞാല്‍, ആ പ്രവാചകന്‍ വധിക്ക 
പ്പെടണം. മറ്റു ദൈവങ്ങള്‍ക്കുവേണ്ടി പ്രസംഗി 
ക്കുന്ന പ്രവാചകനും വന്നുവെന്നിരിക്കട്ടെ, 
അയാളും കൊല്പപ്പെടണം. 21'ഒരു പ്രവാചകന്‍ 





195 


പറയുന്നതു യഹോവയുടെ വചനങ്ങളല്ലെന്നു 
ഞങ്ങള്‍ക്കെങ്ങനെ അറിയാം?” എന്നു നിങ്ങള്‍ 
കരുതുന്നുണ്ടാവാം. 22ഒരു പ്രവാചകന്‍, താന്‍ 
യഹോവയ്ക്കു വേണ്ടിയാണ്‌ സംസാരിക്കുന്ന 
തെന്നു പറയുകയും അയാളുടെ പ്രവചനം 
സംഭവിക്കാതിരിക്കുകയും ചെയ്താല്‍ അതു 
യഹോവ പറഞ്ഞതല്ലെന്നു നിങ്ങളറിയണം. 
അവന്‍ സ്വന്തം ആശയങ്ങളാണു പറയുന്ന 
തെന്നു നിങ്ങള്‍ മനസ്സിലാക്കണം. നിങ്ങള്‍ 
അവനെ ഭയക്കേണ്ടതില്ല. 








സുരക്ഷിതത്വത്തിന്‍െറ നഗരങ്ങള്‍ 
19 “മറ്റു ജനതകളുടെ ദേശമാണ്‌ നിങ്ങളുടെ 
ദൈവമായ യഹോവ നിങ്ങള്‍ക്കു തരു 
ന്നത്‌. യഹോവ ആ ജനതകളെ നശിപ്പിക്കും. 
അവര്‍ താമസിച്ചിരുന്നിടത്ത്‌ നിങ്ങള്‍ താമസി 
ക്കും. അവരുടെ നഗരങ്ങളും വീടുകളും നിങ്ങള്‍ 
എടുക്കും. അങ്ങനെ സംഭവിക്കുമ്പോള്‍ 23നി 
ങ്ങള്‍ ദേശത്തെ മൂന്നായി വീതിക്കണം. ഓരോ 
ഭാഗത്തിലും എല്ലാവര്‍ക്കും എത്തിച്ചേരാന്‍ 
പാകത്തില്‍ മൂന്നു നഗരങ്ങള്‍ നിങ്ങള്‍ തെര 
ഞ്ഞെടുക്കണം. ആ നഗരങ്ങളിലേക്ക്‌ നിങ്ങള്‍ 
വഴികളും തുറക്കണം. അപ്പോള്‍ ഒരു കൊലയാ 
ളിക്ക്‌ സുരക്ഷിതമായ ആ നഗരത്തില്‍ അഭയം 
പ്രാപിക്കാം. 
“ഒരാളെ കൊല ചെയ്തിട്ട്‌ ഈ മുന്നു സുര 
ക്ഷാനഗരങ്ങളിലൊന്നിലേക്ക്‌ ഓടിയെത്തുന്ന 
വനുള്ള നിയമം ഇതാണ്‌: അയാള്‍ യാദ്ൃച്ഛി 
കമായിട്ടായിരിക്കണം കൊല നടത്തിയത്‌. 
sc കൊലപാതകിക്ക്‌ വെറു 
പ്പുണ്ടായിരിക്കരുത്‌. ഇതാ ഒരു ഉദാഹരണം: 
ഒരാള്‍ മറ്റൊരാളോടൊപ്പം മരം വെട്ടാന്‍ വന 
ത്തിലേക്കു പോകുന്നു. മരം വെട്ടാന്‍ അയാള്‍ 
കോടാലി ആഞ്ഞു വീശിയപ്പോള്‍ കോടാലി 
യുടെ തല അതിന്‍െറ പിടിയില്‍നിന്നും വിട്ടു 
പോകുന്നു. കോടാലിത്തല മറ്റേയാളുടെമേല്‍ 
കൊണ്ട്‌ അയാള്‍ മരിക്കുന്നു. കോടാലി വീശിയ 
ആള്‍ ആ മൂന്നു നഗരങ്ങളിലൊന്നിലെത്തി 
യാല്‍ അയാള്‍ സുരക്ഷിതനായിരിക്കും. 6പക്ഷേ 
നഗരം വളരെ ദൂരെയാണെങ്കില്‍ വേഗം 
അങ്ങോട്ടോടിയെത്താ൯ അയാള്‍ക്കു കഴിഞ്ഞെ 
ന്നുവരില്പ. കൊല്പപ്പെട്ടവനെറ അടുത്ത ഒരു 
ബന്ധു അവനെ ആ നഗരത്തിലെത്തും മുമ്പ്‌ 
ഓടിച്ചിട്ടു പിടിച്ചേക്കാം. ബന്ധു വളരെ കോപ 
ത്തോടെ അയാളെ കൊന്നേക്കാം. പക്ഷേ 
അയാള്‍ വധാര്‍ഹനല്ല. അയാള്‍ കൊന്നവനെ 
വെറുത്തിരുന്നില്ല. "നഗരങ്ങള്‍ എല്ലാവര്‍ക്കും 
എത്താവുന്നത്ര അടുത്തായിരിക്കണം. അതിനാ 
ലാണ്‌ മൂന്നു വിശിഷ്ടനഗരങ്ങള്‍ തെരഞ്ഞെ 
ടുക്കാന്‍ ഞാന്‍ നിങ്ങളോടു കല്പിച്ചത്‌. 
“നിങ്ങളുടെ ദേശത്തെ വലുതാക്കുമെന്ന്‌ 
നിങ്ങളുടെ ദൈവമാകുന്ന യഹോവ നിങ്ങ 
ളുടെ പൂര്‍വ്വികരോടു വാഗ്ദാനം ചെയ്തി 
രുന്നു. നിങ്ങളുടെ പൂര്‍വ്വികരോടു വാഗ്ദാനം 
ചെയ്ത ഭൂമി മുഴുവന്‍ നിങ്ങളുടെ ദൈവമാ 
കുന്ന യഹോവ നിങ്ങള്‍ക്കു തരും. 9ഞോന്‍ നിങ്ങ 
ള്‍ക്കിന്നു തരുന്ന അവന്‍െറ കല്പനകള്‍ മുഴുവന്‍ 
അനുസരിക്കുകയും നിങ്ങളുടെ ദൈവമാകുന്ന 
യഹോവയെ നിങ്ങള്‍ സ്നേഹിക്കുകയും അവ 
നാഗ്രഹിക്കുന്ന വഴിയില്‍ ജീവിക്കുകയും ചെ 
യ്താൽ മാത്രമേ അവന്‍ അങ്ങനെ ചെയ്യൂ. 
അപ്പോള്‍, നിങ്ങളുടെ രാജ്യം വളരുമ്പോള്‍ 
ആദ്യത്തെ മൂന്നു നഗരങ്ങളോടൊപ്പം മൂന്നു നഗ 
രങ്ങൾ കൂടി സുരക്ഷിതത്വത്തിന്‌ നിങ്ങള്‍ക്കു 














ആവര്‍ത്തനം 18:22-20:1 


തെരഞ്ഞെടുക്കാം. 1അപ്പോള്‍ നിങ്ങളുടെ ദൈ 
വമാകുന്ന യഹോവ നിങ്ങള്‍ക്കു തരുന്ന ദേശ 
ത്ത്‌ നിരപരാധികള്‍ കൊല്ലപ്പെടാതിരിക്കും. ഒരു 
മരണത്തിനും നിങ്ങള്‍ കുറ്റവാളികളായിരിക്കുക 
യുമില്ല. 

1“പക്ഷേ ഒരുവന്‍ മറ്റൊരാളെ വെറുത്തേ 
ക്കാം. അയാള്‍ താന്‍ വെറുക്കുന്നവനെ വധി 
ക്കാന്‍ ഒളിച്ചിരുന്നേക്കാം. അവനെ വധിച്ച്‌ 
അയാള്‍ സുരക്ഷാനഗരങ്ങളിലൊന്നിലേക്ക്‌ 
ഓടിപ്പോയെന്നുവരാം. 1അങ്ങനെ സംഭവി 
ച്ചാല്‍ അവന്‍െറ സ്വന്തം പട്ടണത്തിലെ മൂപ്പ 
ന്മാര്‍ ആളെ വിട്ട്‌ അവനെ ആ സുരക്ഷാനഗര 
ത്തില്‍നിന്നും പിടിച്ചുകൊണ്ടുപോരണം. 
നേതാക്കള്‍ അവനെ കൊല്ലപ്പെട്ടവനന്‍െറെ അടു 
ത്ത ബന്ധുവിനെ ഏല്ലിക്കണം. കൊലപാതകി 
മരിക്കണം. 13അവനെച്ചൊല്ലി വസനിക്കരുത്‌. 
നിഷ്കളങ്കനായ ഒരാളുടെ വധത്താല്‍ അപ 
രാധിയാണവന്‍൯ന്‍. യിസ്രായേലില്‍നിന്നും 
നിങ്ങള്‍ ആ അപരാധം നീക്കം ചെയ്യണം. അന 
ന്തരം നിങ്ങള്‍ക്കെല്ലാം നല്പതായിത്തീരും. 





അതിര്‍ത്തിരേഖകള്‍ 

14“നിങ്ങളുടെ അയല്‍ക്കാരനുമായുള്ള അതിര്‍ 
ത്തിക്കല്പുകള്‍ നിങ്ങള്‍ മാറ്റരുത്‌. ഓരോരുത്ത 
രുടെയും സ്ഥലത്തിന്‍െറ അതിരു കുറിക്കാ 
നാണ്‌ ആ കല്ലുകള്‍ സ്ഥാപിച്ചിരിക്കുന്നത്‌. 
നിങ്ങളുടെ ദൈവമാകുന്ന യഹോവ നിങ്ങ 
ള്‍ക്കു നല്‍കുന്ന ഭൂമിയെ ആ കല്ലുകള്‍ സൂചിപ്പി 
ക്കുന്നു. 





സാക്ഷികള്‍ 

15“ഒരാള്‍ നിയമത്തിനെതിരെ എന്തെങ്കിലും 
തെറ്റു ചെയ്താല്‍ അയാള്‍ കുറ്റവാളിയെന്നു 
തെളിയിക്കാന്‍ ഒരൊറ്റ സാക്ഷി മാത്രം പോരാ. 
അയാള്‍ യഥാര്‍ത്ഥത്തില്‍ തെറ്റു ചെയ്തു 
വെന്നു കണ്ട രണ്ടോ മൂന്നോ സാക്ഷികളുണ്ടാ 
യിരിക്കണം. 1ഒരാള്‍ തെറ്റു ചെയ്തുവെന്ന്‌ 
മറ്റൊരാള്‍ കള്ളസാക്ഷി പറഞ്ഞേക്കാം. 17അങ്ങ 
നെയുണ്ടായാല്‍ രണ്ടുപേരും യഹോവയുടെ 
വിശുദ്ധഭവനത്തില്‍ പോയി അധികാരത്തി 
ലുള്ള ന്യായാധിപന്മാരാലും പുരോഹിതന്മാ 
രാലും ന്യായവിധിക്കു വിധേയരാകണം. 18ന്യാ 
യാധിപന്മാര്‍ ശ്രദ്ധയോടെ ചോദ്യങ്ങള്‍ ചോദി 
ച്ചേക്കാം. സാക്ഷി മറ്റേയാള്‍ക്കെതിരെ നൂണ 
പറഞ്ഞു എന്ന്‌ അവര്‍ കണ്ടുപിടിച്ചേക്കാം. 
സാക്ഷി നുണ പറഞ്ഞാല്‍ 19നിങ്ങള്‍ അവനെ 
ശിക്ഷിക്കണം. അയാള്‍ മറ്റേയാളോടെന്തു 
ചെയ്യാനാഗ്രഹിച്ചുവോ അതു തന്നെ അയാ 
ളോടും ചെയ്യുക. അങ്ങനെ നിങ്ങള്‍ ആ തിന്മ 
യെ നിങ്ങളുടെ സമൂഹത്തില്‍നിന്നും നീക്കം 
ചെയ്യണം. 20മറ്റുള്ളവര്‍ ഇതേപ്പറ്റി കേട്ട ഭയപ്പെ 
ടട്ടെ. മേലില്‍ അവര്‍ അത്തരം തിന്മകള്‍ ചെയ്യാ 
തെയുമിരിക്കട്ടെ. 

“കുറ്റം പോലെ തന്നെ കഠിനമായിരിക്കണം 
ശിക്ഷയും. തെറ്റു ചെയ്യുന്നവനെ ശിക്ഷിക്കു 
മ്പോള്‍ അവനോട്‌ സഹതപിക്കരുത്‌. ഒരാള്‍ 
ഒരു ജീവനെടുത്താല്‍ അവന്‍െറ ജീവന്‍ തന്നെ 
അതിനു പകരമായെടുക്കണം. ഇതാണു ചട്ടം: 
കണ്ണിനു കണ്ണ്‌, പല്ലിനു പല്ല്‌, കൈയ്ക്കു കൈ, 
കാലിനു കാല്‌. 


2 











യുദ്ധത്തിനുള്ള നിയമങ്ങള്‍ 
“നിങ്ങള്‍ ശത്രുക്കളോട്‌ യുദ്ധത്തിനു 
പോകുമ്പോള്‍ നിങ്ങള്‍ക്കുള്ളതിലും കൂടു 


ആവര്‍ത്തനം 20:2-21:8 


തല്‍ കുതിരകളെയും രഥങ്ങളെയും പടയാളി 
കളെയും ശത്രുപക്ഷത്തു കണ്ടാല്‍ നിങ്ങള്‍ ഭയ 
പ്പെടരുത്‌. എന്തുകൊണ്ടെന്നാല്‍ നിങ്ങളുടെ 
ദൈവമാകുന്ന യഹോവ നിങ്ങളോടൊപ്പമുണ്ട്‌- 
യഹോവയാണ്‌ നിങ്ങളെ ഈജിപ്തില്‍നിന്നും 
മോചിപ്പിച്ചത്‌. 

നിങ്ങള്‍ യുദ്ധത്തിനു പുറപ്പെടുമ്പോള്‍ 
പുരോഹിതര്‍ ഭടന്മാരോടൂ സംസാരിക്കണം. 
പുരോഹിതന്‍ ഇങ്ങനെ പറയണം.; “യിസ്രാ 
യേല്‍കാരേ എന്നെ ശ്രദ്ധിക്കുക! ഇന്നു നിങ്ങള്‍ 
നിങ്ങളുടെ ശത്രുക്കളുമായി യുദ്ധത്തിനു പോ 
കുന്നു. നിങ്ങള്‍ ധൈര്യം കൈവിടരുത്‌! കുഴങ്ങു 
കയോ ശത്രുക്കളെ ഭയക്കുകയോ പാടില്ല! 4കാര 
ണം, നിങ്ങളുടെ ദൈവമാകുന്ന യഹോവ നിങ്ങ 
ളോടൊപ്പമുണ്ട്‌. ശത്രുക്കളുമായി യുദ്ധം ചെയ്യു 
ന്നതിനവ൯ നിങ്ങളെ സഹായിക്കും. നിങ്ങ 
ളുടെ വിജയത്തിന്‌ നിങ്ങളുടെ ദൈവമാകുന്ന 
യഹോവ നിങ്ങളെ സഹായിക്കും.” 

“ആ ലേവ്യ ഉദ്യോഗസ്ഥന്മാര്‍ ഭടന്മാരോടി 
ങ്ങനെ പറയും, “പുതിയ വീടു വച്ചിട്ട അതു 
സമര്‍പ്പിക്കാത്തവന്‍ ഇക്കൂട്ടത്തിലുണ്ടെങ്കില്‍ 
അവന്‍ വീട്ടിലേക്കു മടങ്ങണം. യുദ്ധത്തില്‍ 
അവന്‍ വധിക്കപ്പെട്ടേക്കാം. അപ്പോള്‍ മറ്റൊ 
രാള്‍ അയാളുടെ വീട്‌ സമര്‍പ്പിക്കും. തുന്തിരി 
ത്തോടും വച്ചു പിടിപ്പിച്ചിട്ട്‌ മുന്തിരി പറിച്ചു 
കൂട്ടാത്ത ആരെങ്കിലുമുണ്ടോ? അയാള്‍ വീട്ടി 
ലേക്കു മടങ്ങണം. അയാള്‍ യുദ്ധത്തില്‍ മരി 
ച്ചാല്‍ അയാളുടെ തോട്ടത്തിലെ മുന്തിരി മറ്റൊ 
രാള്‍ അനുഭവിക്കും. "വിവാഹം നിശ്ചയിക്ക 
പ്പെട്ട ആരെങ്കിലുമുണ്ടെങ്കില്‍ അയാള്‍ വീട്ടി 
ലേക്കു മടങ്ങണം. അയാള്‍ യുദ്ധത്തില്‍ മരി 
ച്ചാല്‍ മറ്റൊരാള്‍ ആ സ്ത്രീയെ വിവാഹം 
കഴിക്കും.” 

“ആ ലേവ്യ ഉദ്യോഗസ്ഥന്മാര്‍ ജനങ്ങളോട്‌ 
ഇങ്ങനെയും പറയേണം, “ധൈര്യം നഷ്ടപ്പെ 
ടടവനും ഭയക്കുന്നവനുമായി ആരെങ്കിലും ഇക്കു 
ടുത്തിലുണ്ടോ? അയാള്‍ വീട്ടിലേക്കു മടങ്ങണം. 
അപ്പോള്‍ അയാള്‍ മറ്റു ഭടന്മാരുടെ ധൈര്യം 
കുറയ്ക്കാന്‍ കാരണക്കാരനാകില്ല.” 9ഉദ്യോഗ 
സ്ഥന്മാര്‍ സൈന്യത്തോടു സംസാരിച്ചതിനു 
ശേഷം ജനങ്ങളെ നയിക്കാന്‍ പടനായകന്മാരെ 
തെരഞ്ഞെടുക്കണം. 

10“ഒരു നഗരം ആക്രമിക്കാന്‍ ചെല്ലുമ്പോള്‍ 
നിങ്ങള്‍ ആദ്യം നഗരവാസികള്‍ക്ക്‌ സമാധാനം 
വാഗ്ദാനം ചെയ്യണം. 1നിങ്ങളുടെ വാഗ്ദാനം 
സ്വീകരിച്ച്‌ നിങ്ങള്‍ക്കു കവാടങ്ങള്‍ തുറന്നു 
തന്നാല്‍ നഗരവാസികള്‍ നിങ്ങള്‍ക്കു വേണ്ടി 
ജോലി ചെയ്യുന്ന അടിമകളാകും. 2പക്ഷേ 
നിങ്ങളുമായി സമാധാനത്തില്‍ കഴിയാന്‍ 
അവര്‍ തുനിയാതെ, നിങ്ങള്‍ക്കെതിരെ യുദ്ധം 
ചെയ്യുകയാണെങ്കില്‍, നിങ്ങള്‍ നഗരം വളയ 
ണം. നിങ്ങളുടെ ദൈവമാകുന്ന യഹോവ ആ 
നഗരം എടുത്തുകൊള്ളാ൯ നിങ്ങളെ അനുവദി 
ക്കുമ്പോള്‍ അതിലുള്ള പുരുഷന്മാരെയെല്ലാം 
നിങ്ങള്‍ വധിക്കണം. സ്ത്രീകളെ നിങ്ങളെടു 
ത്തുകൊള്ളുക. കുട്ടികളെയും പശുക്കളെയും 
നഗരത്തിലുള്ള സാധനങ്ങളെയും നിങ്ങളെടു 
ക്കുക. ആ സാധനങ്ങളൊക്കെ നിങ്ങള്‍ക്കുപ 
യോഗിക്കാം. നിങ്ങളുടെ ദൈവമാകുന്ന യഹോ 
വ നിങ്ങള്‍ക്കു തരുന്നതാണതൊക്കെ. നിങ്ങ 
ളില്‍നിന്നും വളരെ അകലത്തിലുള്ള നഗരങ്ങ 
ളോടും നിങ്ങള്‍ താമസിക്കാന്‍ പോകുന്ന ദേശ 
ത്തിലല്ലാത്ത നഗരങ്ങളോടും നിങ്ങള്‍ ചെയ്യേ 
ണ്ടത്‌ അതാണ്‌. 


























196 


പക്ഷേ നിങ്ങളുടെ ദൈവമാകുന്ന 
യഹോവ നിങ്ങള്‍ക്കു തരുന്ന ദേശത്തുള്ള നഗര 
ങ്ങളെ നിങ്ങള്‍ കയടക്കുമ്പോള്‍ അവിടെയുള്ള 
എല്ലാവരെയും നിങ്ങള്‍ വധിക്കണം. 17ഹിതൃര്‍, 
അമോര്യര്‍, കനാന്യർ, പെരിന്ധ്യര്‍, ഹിവ്യര്‍, 
യെബുസ്യര്‍ ഇങ്ങനെ എല്ലാവരെയും നിങ്ങള്‍ 
നശിപ്പിക്കണം. ഇതു നിങ്ങളുടെ ദൈവമാകുന്ന 
യഹോവ നിങ്ങള്‍ക്കു തരുന്ന കല്പനയാണ്‌. 
18എന്തുകൊണ്ടെന്നാല്‍ ദൈവമായ യഹോവ 
യ്ക്കെതിരെ പാപം ചെയ്യാന്‍ നിങ്ങളെ പഠി 
പ്പിക്കാന്‍ അപ്പോള്‍ അവര്‍ക്കാവില്ല. അവര്‍ 
അവരുടെ ദൈവങ്ങളെ ആരാധിച്ചപ്പോഴത്തെ 
കടുംകൈകള്‍ ചെയ്യാന്‍ നിങ്ങളെ പഠിപ്പി 
ക്കാന്‍ അവര്‍ക്കാവില്ല. 

19“നിങ്ങള്‍ ഒരു നഗരത്തിനെതിരെ യുദ്ധം 
പ്രഖ്യാപിക്കുമ്പോള്‍ വളരെ നേരത്തേക്ക്‌ 
നിങ്ങള്‍ ആ നഗരം വളഞ്ഞേക്കാം. നഗരത്തിനു 
ചുറ്റുമുള്ള ഫലവൃക്ഷങ്ങള്‍ മുറിക്കരുത്‌. ഈ മര 
ങ്ങളില്‍നിന്നും നിങ്ങള്‍ക്ക്‌ പഴങ്ങള്‍ തിന്നാം. 
പക്ഷേ നിങ്ങള്‍ അവ മുറിച്ചിടരുത്‌. ആ മര 
ങ്ങളല്ല ശത്രുക്കള്‍, അതിനാല്‍ അവയ്ക്കെതിരെ 
യുദ്ധം ചെയ്യാതിരിക്കുക! 2ഫലവ്ൃക്ഷങ്ങള 
ല്ലെന്നു നിങ്ങള്‍ക്കറിയാവുന്ന മരങ്ങള്‍ വെട്ടിയി 
ടുക. ആ നഗരത്തിനെതിരെയുള്ള യുദ്ധത്തി 
നുള്ള ആയുധങ്ങള്‍ നിങ്ങള്‍ക്ക്‌ ആ മരം കൊണ്ടു 
ണ്ടാക്കാം. ആ നഗരം വീഴുംവരെ നിങ്ങള്‍ക്കത്‌ 
ഉപയോഗിക്കാം. 


ഒരാള്‍ കൊല്ലപ്പെട്ടാല്‍ 

“നിങ്ങളുടെ ദൈവമാകുന്ന യഹോവ 
BAe തരുന്ന നാട്ടില്‍ ഒരാള്‍ ഒരു 
വയലില്‍ കൊല്ലപ്പെട്ട നിലയില്‍ കിടക്കുന്നത്‌ 
കണ്ടെന്നിരിക്കട്ടെ. പക്ഷേ അയാളെ കൊന്നതാ 
രാണെന്ന്‌ ആര്‍ക്കും അറിയില്ല. 2അപ്പോള്‍ നിങ്ങ 
ളുടെ നേതാക്കളും ന്യായാധിപന്മാരും വന്ന്‌ 
അയാള്‍ മരിച്ചു കിടക്കുന്നതിനു ചുറ്റിലുമുള്ള 
പട്ടണങ്ങളിലേക്കുള്ള ദൂരം അളക്കണം. 3മരിച്ച 
യാളിനോട്‌ ഏറ്റവുമടുത്ത പട്ടണമേതെന്നു 
കണ്ടുപിടിച്ചാല്‍ അവരുടെ കാലിക്കൂട്ടത്തില്‍ 
നിന്നും ഒരു പശുവിനെ ആ പട്ടണത്തിലെ 
നേതാക്കള്‍ എടുക്കണം. ഒരിക്കലും പ്രസവി 
ചിട്ടില്ലാത്തതും ഒരിക്കലും ജോലിക്കുപയോഗി 
ക്കപ്പെടാത്തതുമായിരിക്കണം ആ പശു. അന 
ന്തരം ആ പട്ടണത്തലെ നേതാക്കള്‍ വെള്ളമൊ 
ഴുകുന്ന താഴ്വരയിലേക്ക്‌ ആ പശുവിനെ കൊ 
ണ്ടുവരണം. ഒരിക്കലും ഉഴവു നടത്തുകയോ 
എന്തെങ്കിലും നടുകയോ ചെയ്തിട്ടില്ലാത്തതാ 
യിരിക്കണം ആ താഴ്വര. അനന്തരം നേതാക്കള്‍ 
ആ താഴ്വരയില്‍വച്ച്‌ പശുവിന്‍െറ കഴുത്തു 
വെട്ടണം. $ലേവിയുടെ പിന്‍ഗാമികളായ 
പുരോഹിതരും അവിടേക്കു പോകണം. തന്നെ 
ശുശ്രൂഷിക്കുന്നതിനും തന്‍െറ നാമത്തില്‍ ജന 
ങ്ങളെ അനുഗ്രഹിക്കുന്നതിനും നിങ്ങളുടെ 
ദൈവമാകുന്ന യഹോവ തെരഞ്ഞെടുത്തതാണ്‌ 
ആ പുരോഹിതരെ. ഒരാള്‍ക്കു മുറിവേല്‍ക്കുന്ന 
എല്ലാ തര്‍ക്കങ്ങള്‍ക്കും തീര്‍പ്പു കല്പിക്കുന്നതു 
പുരോഹിതരായിരിക്കും. കൊല്ലപ്പെട്ടവനോട 
ഏറ്റവുമടുത്ത പട്ടണത്തിലെ നേതാക്കന്മാര്‍, 
താഴ്വരയില്‍ തല വെട്ടിമാറ്റപ്പെട്ട പശുവിനു 
മുകളില്‍ തങ്ങളുടെ കൈകള്‍ കഴുകണം. "ഇയാ 
ളെ ഞങ്ങളല്ല കൊന്നത്‌. ആ സംഭവം ഞങ്ങള്‍ 
കണ്ടുമില്ല. യഹോവേ, നീ യിസ്രായേലിനെ 
രക്ഷിച്ചു. ഞങ്ങള്‍ നിന്‍െറ ജനത. ഇപ്പോള്‍ 
ഞങ്ങളെ ശുദ്ധീകരിച്ചാലും. നിഷ്കളങ്കനായ 





197 


ഒരുവന്‍റെ വധത്തില്‍ ഞങ്ങളെ പഴിക്കരുതേ' 
എന്ന്‌ ഈ നേതാക്കള്‍ പറയണം. അങ്ങനെ, 
ആ നിഷ്കളങ്കനായ മനുഷ്യനെ കൊന്നതിനന്‍െറ 
കുറ്റം അവരില്‍ ആരോപിക്കപ്പെടുകയില്ല. 9അ 
ങ്ങനെ, നിങ്ങള്‍ ശരിയായതു പ്രവര്‍ത്തിക്കു 
കയും ആ അപരാധം നിങ്ങളുടെ സംഘത്തില്‍ 
നിന്നും ഒഴിവാക്കുകയും ചെയ്യും. 


യുദ്ധത്തില്‍ പിടിക്കപ്പെട്ട സ്ത്രീ 

10“ദൈവമായ യഹോവയുടെ സഹായ 
ത്താല്‍ നിങ്ങള്‍ ശത്രുക്കളെ യുദ്ധത്തില്‍ തോല്ലി 
ച്ചാല്‍, ശത്രുക്കളെ നിങ്ങള്‍ തടവുകാരായി 
ദൂരേക്കു പിടിച്ചുകൊണ്ടുപോയാല്‍, വ്തടവു 
കാര്‍ക്കിടയില്‍ സുന്ദരിയായ ഒരു സ്ത്രീയെ 
കണ്ട്‌ അവളെ ഭാര്യയാക്കണമെന്ന്‌ നിങ്ങളാഗ്ര 
ഹിച്ചാല്‍, 12അവളെ നിങ്ങള്‍ സ്വഭവനത്തി 
ലേക്കു കൊണ്ടുവരണം. അവള്‍ തല മൊട്ടയടി 
ക്കുകയും നഖങ്ങള്‍ വെട്ടിക്കളയുകയും വേണം. 
ദ3ത്ടവുകാരിയായി പിടിക്കപ്പെട്ടവളെന്നു 
കാണിക്കുന്ന തന്‍റ വസ്ത്രങ്ങള്‍ അവള്‍ 
അഴിച്ചു മാറ്റണം. അവള്‍ നിങ്ങളുടെ വസതി 
യില്‍ തങ്ങി തന്‍െറ മാതാപിതാക്കളെ വേര്‍പി 
രിയുന്നതില്‍ ഒരു മാസം ദു:ഖിക്കണം. അതിനു 
ശേഷം, നിങ്ങള്‍ക്കവളുടെ അടുത്തു ചെന്ന്‌ 
അവളുടെ ഭര്‍ത്താവാകാം. അവള്‍ നിങ്ങളുടെ 
ഭാര്യയുമാകും. 4നിങ്ങള്‍ അവളില്‍ സംതൃപ്തന 
ല്ലെങ്കില്‍ അവളെ വേര്‍പെടുത്തി അവളെ 
സ്വതന്ത്രയാക്കണം. നിങ്ങള്‍ അവളെ വില്‍ക്ക 
രുത്‌. അവളെ ഒരു അടിമയെപ്പോലെ കരുതുക 
യുമരുത്‌. കാരണം, നിങ്ങള്‍ അവളുമായി ലൈം 
ഗികബന്ധത്തിലേര്‍പ്പെടു. 








മൂത്ത പുത്രന്‍ 

15“ഒരാള്‍ക്ക്‌ രണ്ടു ഭാര്യമാരുണ്ടെങ്കില്‍, 
അയാള്‍ ഒരു ഭാര്യയെ മറ്റേ ഭാര്യയെക്കാൾ കൂടു 
തല്‍ സ്നേഹിക്കുന്നുണ്ടാവാം. രണ്ടു സ്ത്രീക 
ള്‍ക്കും അയാളില്‍നിന്നു കുട്ടികള്‍ ഉണ്ടായിരി 
ക്കാം. സ്നേഹം ലഭിക്കാത്ത സ്ത്രീയുടെ കൂട്ടി 
യായിരിക്കാം മൂത്തയാള്‍. 1അയാള്‍ തന്‍െറ 
സ്വത്തുക്കള്‍ വീതം വയ്ക്കുമ്പോള്‍ മൂത്ത കൂട്ടി 
യ്ക്കുള്ള സ്വത്ത്‌ താന്‍ സ്നേഹിക്കുന്ന ഭാര്യ 
യുടെ കുട്ടിയ്ക്കു നല്‍കുവാന്‍ പാടില്ല. 17താന്‍ 
സ്നേഹിക്കാത്ത ഭാര്യയുടെ കൂട്ടിയെ, മൂത്ത 
പുത്രനെ അയാള്‍ സ്വീകരിക്കണം. മൂത്ത 
പുത്രന്‌ തന്‍െറ സാധനങ്ങളുടെ ഇരട്ടി വീതം 
നല്‍കണം. കാരണം, ആ കുട്ടി ആദ്യജാതനാണ്‌. 
ആദ്യജാതശിശുവിന്‍െറെ അവകാശങ്ങള്‍ ആ 
കുട്ടിക്കുള്ളതാണ്‌. 


അനുസരണക്കേടുള്ള കുട്ടികള്‍ 

18“ഒരാള്‍ക്ക്‌ കഠിനഹൃദയവും അനുസരണ 
ക്കേടുമുള്ള ഒരു പുത്രനുണ്ടായിരിക്കാം. അവന്‍ 
തന്‍െറ മാതാപിതാക്കളെ അനുസരിക്കുന്നിച്ല. 
അവര്‍ അവനെ ശിക്ഷിക്കുന്നുണ്ടെങ്കിലും 
അവന്‍ അനുസരണക്കേട തുടര്‍ന്നു. 14അപ്പോള്‍ 
അവന്‍െറ മാതാപിതാക്കള്‍ അവനെ പട്ടണ 
ത്തിലെ സമ്മേളന സ്ഥലത്ത്‌ നേതാക്കളുടെ 
മുമ്പില്‍ കൊണ്ടുവരണം. മപട്ടണത്തിലെ 
നേതാക്കളോട്‌ അവര്‍ പറയണം. “ഞങ്ങളുടെ 
പുത്രന്‍ കഠിനഹൃദയനും അനുസരണക്കേടുള്ള 
വനുമാണ്‌. ഞങ്ങള്‍ പറയുന്നതൊന്നും അവന്‍ 








ആവര്‍ത്തനം 21:9-22:10 


കൊല്ലണം. അങ്ങനെ നിങ്ങള്‍ ആ തിന്മയെ 
ഇല്ലായ്മ ചെയ്യണം. എല്ലാ യിസ്രായേലുകാരും 
ഇതു കേട്ട ഭയപ്പെടണം. 


കുറ്റവാളികളെ കൊന്ന്‌ മരത്തില്‍ തൂക്കണം 

22“വവധശിക്ഷയ്ക്കര്‍ഹമായൊരു പാപം ഒരാള്‍ 
ചെയ്താല്‍, കൊന്നതിനു ശേഷം ജനങ്ങള്‍ അവ 
നെ ഒരു മരത്തില്‍ കെട്ടിത്തൂക്കണം. രാത്രി 
മൂഴുവന്‍ ആ ശവം ആ മരത്തില്‍ തുങ്ങിക്കിട 
ക്കാന്‍ നിങ്ങള്‍ അനുവദിക്കരുത്‌. അതേ ദിവസം 
തന്നെ അയാളെ തീര്‍ച്ചയായും സംസ്കരിച്ചി 
രിക്കണം. കാരണം, മരത്തില്‍ തൂങ്ങിക്കിടക്കുന്ന 
വന്‍ ദൈവത്താല്‍ ശപിക്കപ്പെട്ടവനാണ്‌. നിങ്ങ 
ളുടെ ദൈവമാകുന്ന യഹോവ നിങ്ങള്‍ക്കു തന്ന 
സ്ഥലം നിങ്ങള്‍ അശുദ്ധമാക്കരുത്‌. 
2 “നിങ്ങളുടെ അയല്‍ക്കാരന്‍െറ പശുവോ 

ആടോ അലഞ്ഞു നടക്കുന്നതു കണ്ടാല്‍ 

നിങ്ങളത്‌ അവഗണിക്കരുത്‌. തീര്‍ച്ചയായും ഉടമ 
സ്ഥന്‍ നിങ്ങളതിനെ എത്തിച്ചുകൊടുക്കണം. 
ഉടമ നിങ്ങളുടെ അടുത്തല്ല താമസമെങ്കിലും 
ആരുടേതാണ്‌ ആ മൃഗമെന്ന്‌ നിങ്ങള്‍ക്കറിയി 
ല്ലെങ്കിലും നിങ്ങളതിനെ നിങ്ങളുടെ വീട്ടി 
ലേക്ക്‌ കൊണ്ടുപോകണം. ഉടമസ്ഥന്‍ അതിനെ 
അന്വേഷിച്ചു വരുന്നതു വരെ അതിനെ നിങ്ങള്‍ 
സൂക്ഷിക്കണം. എന്നിട്ടത്‌ അയാള്‍ക്കു തിരികെ 
കൊടുക്കണം. 3അയല്‍ക്കാര൯ന്‍െറ കഴുത 
യെയോ വസ്ത്രമോ മറ്റെന്തെങ്കിലുമോ നഷ്ട 
പ്പെട്ടാല്‍ ഇങ്ങനെ തന്നെ നിങ്ങള്‍ ചെയ്യണം. 
അയല്‍ക്കാ രനെ നിങ്ങള്‍ സഹായിക്കണം. 
4്‌അയല്‍ക്കാര൯ന്‍െറ കഴുതയോ പശുവോ 
വഴിയില്‍ വീണാല്‍ നിങ്ങളതു കണ്ടില്ലെന്നു 
നടിക്കരുത്‌. അതിനെ എഴുന്നേല്ലിക്കാ൯ നിങ്ങള 
വനെ സഹായിക്കണം. 

ടഒരു സ്ത്രീ പുരുഷന്മാരുടെ വസ്ത്രളണി 
യരുത്‌. പുരുഷന്‍ സ്ത്രീകളുടെ വസ്ത്രങ്ങളും 
ധരിക്കരുത്‌. അത്‌ നിങ്ങളുടെ ദൈവമാകുന്ന 
യഹോവയ്ക്കു വെറുപ്പുളവാക്കുന്നതാണ്‌. 

നിങ്ങള്‍ ഒരു വഴിയേ നടക്കുമ്പോള്‍ മര 
ത്തിലോ തറയിലോ ഒരു പക്ഷിക്കൂടു കണ്ടെന്നു 
വരാം. തള്ളപ്പക്ഷി ചിലപ്പോള്‍ കുഞ്ഞുങ്ങളോ 
ടൊത്ത്‌ ഇരിക്കുകയാവും. അല്ലെങ്കില്‍ മുട്ടയ്ക്കു 
മുകളില്‍. അപ്പോള്‍ നിങ്ങള്‍ ആ തള്ളപ്പക്ഷിയെ 
അതിന്‍െറ കുഞ്ഞുങ്ങളോടൊപ്പം എടുക്കരുത്‌. 
കുഞ്ഞുങ്ങളെ നിങ്ങള്‍ക്കെടുക്കാം. പക്ഷേ തള്ള 
യെ വിടണം. ഈ നിയമങ്ങള്‍ നിങ്ങള്‍ അനുസ 
രിച്ചാല്‍ നിങ്ങള്‍ക്ക്‌ കാര്യങ്ങളെല്ലാം ഭംഗി 
യായി നടക്കും. നിങ്ങള്‍ വളരെക്കാലം ജീവിക്കു 
കയും ചെയ്യും. “നിങ്ങള്‍ ഒരു പുതിയ വീടു 
പണിയുമ്പോള്‍ മട്ടുപ്പാവിനു മതില്‍ പണി 
യണം അപ്പോള്‍ ഒരാള്‍ വീട്ടില്‍നിന്നു വീണു 
മരിച്ചു എന്നു നിങ്ങളെ കുറ്റപ്പെടുത്തില്പ. 


മറ്റു നിയമങ്ങള്‍ 








ഒരുമിച്ചു വയ്ക്കരുതാത്ത സാധനങ്ങള്‍ 

“മുന്തിരിവള്ളികള്‍ നടുന്ന അതേ പാടത്ത്‌ 
ധാന്യം വിതയ്ക്കരുത്‌. എന്തുകൊണ്ടെന്നാല്‍ 
അവ ഉപയോഗശുന്യമാകുകയും* നിങ്ങള്‍ക്കു 
മുന്തിരിയോ വിതച്ച വിത്തില്‍നിന്നുള്ള ധാന്യ 
മോ ഉപയോഗിക്കാന്‍ കഴിയാതാവുകയും 
ചെയും. “കാളയെയും കഴുതയെയും ചേര്‍ത്തു 





ചെയ്യുന്നില്ല. അവന്‍ വളരെയധികം തിന്നു 
കയും കുടിക്കുകയും ചെയ്യുന്നു,” 2അപ്പോള്‍ 
പട്ടണവാസികള്‍ ആ പുത്രനെ കല്ലെറിഞ്ഞു 


ഉപയോഗശുന്യമാകുകയും “അവ വിശുദ്ധമായി 
ത്തീരും” എന്നു വ്യാച്യാര്‍ത്ഥം. അവ ദൈവത്തി 
നന്‍്റതു മാത്രമാണ്‌. അതിനാല്‍ മനുഷ്യര്‍ അവ 
ഉപയോഗിക്കരുത്‌ എന്നര്‍ത്ഥം. 


ആവര്‍ത്തനം 22:11-23:5 


കെട്ടി നിലം ഉഴുവാന്‍ പാടില്ല. “കമ്പിളിയും 
ലിനനും ചേര്‍ത്തു നെയ്ത വസ്ത്രങ്ങളും 
നിങ്ങള്‍ ധരിക്കരുത്‌. 12“അനേകം നൂല്‍ക്കഷണ 
ങ്ങള്‍ ചേര്‍ത്തു കെട്ടുക. അനന്തരം ഇവ നിങ്ങ 
ളുടെ നീളന്‍ കുപ്പായത്തിനു നാലു മൂലകളില്‍ 
തൊങ്ങലായി തൂക്കിയിടുക. 


വിവാഹ നിയമങ്ങള്‍ 

13“ഒരുവ൯ ഒരു പെണ്‍കുട്ടിയെ വിവാഹം 
കഴിക്കുകയും അവളുമായി ലൈംഗികബന്ധ 
ത്തിലേര്‍പ്പെട്ടതിനു ശേഷം തനിക്കവളെ ഇഷ്ട 
മില്ലെന്നവ൯ നിശ്ചയിച്ചാല്‍, 14ഞാന്‍ ഈ 
സ്ത്രീയെ വിവാഹം കഴിച്ച്‌ ലൈംഗികബ 
ന്ധത്തിലേര്‍പ്പെട്ടപ്പോള്‍ അവള്‍ കന്യകയ 
ല്ലെന്നു കണ്ടു” എന്ന്‌ അയാള്‍ നൂണ പറഞ്ഞു 
എന്നു വരാം. അങ്ങനെ അവള്‍ക്കെതിരെ നൂണ 
പറഞ്ഞുകൊണ്ട്‌ ജനങ്ങള്‍ അവളെപ്പറ്റി ദുഷി 
ച്ചു ചിന്തിച്ചേക്കാം. 13അങ്ങനെ സംഭവിച്ചാല്‍ 
അവളുടെ മാതാപിതാക്കള്‍ പട്ടണത്തിലെ 
സമ്മേളനസ്ഥലത്ത്‌ നേതാക്കളുടെ മുമ്പില്‍ 
അവള്‍ കന്യകയായിരുന്നുവെന്നതിന്‌ തെളിവു 
കൊണ്ടുവരണം. 1 പെണ്‍കുട്ടിയുടെ പിതാവ്‌ 











198 


കന്ൃകയുമായി ഒരുവന്‍ ലൈംഗികബന്ധത്തി 
ലേര്‍പ്പെട്ടുവെന്നിരിക്കട്ട. നഗരത്തിലാണ 
ങ്ങനെ സംഭവിച്ചതെങ്കില്‍, 24നിങ്ങള്‍ അവരി 
രുവരെയും ആ നഗരകവാടത്തിലെ പൊതു 
സ്ഥലത്തേക്കു കൊണ്ടുവന്ന്‌ കല്ലെറിഞ്ഞു 
കൊല്ലണം. മറ്റൊരുവന്‍െറ ഭാര്യയെ ലൈംഗി 
കപാപത്തിനുപയോഗിച്ചതിനാല്‍ നിങ്ങള്‍ ആ 
പുരുഷനെ വധിക്കണം. നഗരത്തിലായിരു 
ന്നിട്ടും സഹായത്തിനു വിളിക്കാത്തതിനാല്‍ 
പെണ്‍കുട്ടിയും വധിക്കപ്പെടണം. ആ തിന്മയെ 
നിങ്ങള്‍ നിങ്ങളുടെ ജനതയില്‍നിന്നും ഇല്ലാ 
യ്മചെയ്യണം. 

“പക്ഷേ ഒരുവന്‍ വിവാഹനിശ്ചയം കഴി 
ഞ്ഞ പെണ്‍കുട്ടിയെ വയലില്‍വച്ചു കണ്ട്‌ 
അവളെ ബലാത്സംഗം ചെയ്താല്‍ അയാള്‍ 
കൊല്പപ്പെടണം. 2 പെണ്‍കുട്ടിയെ നിങ്ങള്‍ 
ഒന്നും ചെയ്യരുത്‌. മരണശിക്ഷയ്ക്കു വിധേയ 
യാകേണ്ട കുറ്റമൊന്നും അവള്‍ ചെയ്തില്ല. ഇത്‌, 
ഒരുവന്‍ തന്‍റ അയല്‍വാസിയെ ആക്രമിച്ചു 
കൊല്ലുന്നതുപോലെയാണ്‌. 27അയാള്‍ ആ 
പെണ്‍കുട്ടിയെ പുറത്തു വയലില്‍വച്ചു കണ്ടു. 
അവന്‍ അവളെ ആക്രമിച്ചു. അവള്‍ സഹായ 








നേതാക്കളോടു പറയണം, ഞാന്‍ എന്‍െറ 
മകളെ ഇയാള്‍ക്കു ഭാര്യയായി കൊടുത്തു, 
പക്ഷേ ഇപ്പോള്‍ ഇയാള്‍ക്ക്‌ അവളെ വേണ്ട. 
17ഇയാള്‍ എന്‍െറ മകള്‍ക്കെതിരെ നുണ പ്രചരി 
പ്പിച്ചു. അയാള്‍ പറഞ്ഞു, “നിങ്ങളുടെ മകള്‍ 
കന്യകയാണെന്നതിന്‌ ഞാന്‍ തെളിവൊന്നും 
കണ്ടില്ല.” പക്ഷേ എനെറെ മകള്‍ കന്യകയാണെ 
ന്നതിന്‌ തെളിവിതാ.” എന്നിട്ട്‌ നേതാക്കളെ 
വസ്ത്രം. കാണിക്കണം. 1&അപ്പോള്‍ പട്ടണ 
നേതാക്കള്‍ അവളുടെ യോസ പിടിച്ചു 
ശിക്ഷിക്കണം. 3അവര്‍ അവനു നാല്പതു 
ഓഈണ്‍സ്‌ വെള്ളി ശിക്ഷയായി വിധിക്കണം. 
അവര്‍ ആ പണം പെണ്‍കുട്ടിയുടെ പിതാ 
വിനെ ഏല്ലിക്കണം. കാരണം, ഒരു യിസ്രായേലൂ 
കാരിപെണ്‍കുട്ടിയെ അവളുടെ ഭര്‍ത്താവ്‌ അപ 





ത്തിനു വിളിച്ചിരിക്കണം. പക്ഷേ അവളെ 
സഹായിക്കാന്‍ ആരുമുണ്ടായിരുന്നില്ല. അതി 
നാല്‍ അവള്‍ ശിക്ഷാര്‍ഹയല്ല. 

28“വിവാഹം നിശ്ചയിച്ചിട്ടില്ലാത്ത ഒരു കന്യ 
കയെ ഒരുവന്‍ ബലം പ്രയോഗിച്ച്‌ ലൈംഗിക 
ബന്ധത്തിനൂപയോഗിക്കുകയും മറ്റുള്ളവര്‍ 
അതു കാണുകയും ചെയ്താല്‍ 29അയാള്‍ 
പെണ്‍കുട്ടിയുടെ പിതാവിന്‌ ഇരുപത്‌ ഓണ്‍സ്‌ 
വെള്ളി കൊടുക്കണം. പെണ്‍കുട്ടി അയാളുടെ 
ഭാര്യയാകുകയും ചെയ്യും. കാരണം, അവന്‍ 
അവളെ ലൈംഗികപാപത്തിനുപയോഗിച്ചു. 
അവന്‍ അവളെ ഒരിക്കലും ഉപേക്ഷിക്കരുത്‌. 

30“സ്വന്തം പിതാവിന്‍െറ ഭാര്യയുമായി 
ലൈംഗികബന്ധത്തിലേര്‍പ്പെട്ട ഒരുവന്‍ തന്‍െറ 
പിതാവിന്‌ നാണക്കേടുണ്ടാക്കരുത്‌.” 




















മാനിച്ചു. പെണ്‍കുട്ടി അയാളുടെ ഭാര്യയായി 
തുടരുകയും വേണം. അവന്‍ അവളെ ജീവിത 
ത്തിലൊരിക്കലും ഉപേക്ഷിക്കുവാനും പാടില്ല. 

2%“പക്ഷേ അവളെപ്പറ്റി ഭര്‍ത്താവു പറഞ്ഞ 
കാര്യങ്ങളും ശരിയാണെന്നു വരാം. ഭാര്യയുടെ 
മാതാപിതാക്കള്‍ക്ക്‌ അവള്‍ കന്യകയാണെന്നു 
തെളിയിക്കാന്‍ കഴിഞ്ഞെന്നു വരില്ല. അങ്ങനെ 
വന്നാല്‍, മിപട്ടണനേതാക്കള്‍ പെണ്‍കുട്ടിയെ 
അവളുടെ പിതാവിന്‍െറ വീടിന്‍െറ വാതില്‍ 
ക്കല്‍ കൊണ്ടുവരണം. എന്നിട്ട്‌ പട്ടണത്തിലെ 


ആരാധനയില്‍ പങ്കുചേരാനാകാത്തവര്‍ 
“ഉടയ്ക്കപ്പെടു വൃഷണങ്ങളോ മുറിഞ്ഞ 
23 ലൈംഗികാവയവമോ ഉള്ള ഒരുവന്‍ 
യഹോവയുടെ ആരാധനയില്‍ യിസ്രായേല്‍ 
ജനതയോടു ചേരുവാന്‍ പാടില്ല. മാതാപിതാ 
ക്കള്‍ നിയമപരമായി വിവാഹിതരല്ലെങ്കില്‍ 
അവരുടെ പുത്രന്‍ യിസ്രായേലുകാരോടൊത്ത്‌ 


യഹോവയുടെ ആരാധനയില്‍ പങ്കെടുക്കരുത്‌. 
അവന്‍െറ പിന്‍ഗാമികള്‍ പത്തു തലമുറവരെ 








പുരുഷന്മാര്‍ അവളെ കല്ലെറിഞ്ഞു കൊല്ലണം. 
എന്തുകൊണ്ടെന്നാല്‍ അവള്‍ യിസ്രായേലില്‍ 
ലജ്ജാകരമായ സംഗതി ചെയ്തിരിക്കുന്നു. 
അവള്‍ സ്പ്വപിതാവിന്‍൯ന്‍െറ വസതിയില്‍ വേശ്യ 
യെപ്പോലെ പെരുമാറി. ആ തിന്മയെ നിങ്ങള്‍ 
നിങ്ങളുടെ ജനതയ്ക്കിടയില്‍നിന്നും നീക്കം 
ചെയ്യണം. 

















ലൈംഗികപാപങ്ങള്‍ 
22“ഒരു പുരുഷന്‍ വിവാഹിതയായൊരു സ്ത്രീ 
യുമായി ലൈംഗികപാപം ചെയ്തുവെന്നു 
കണ്ടാല്‍ രണ്ടുപേരും മരിക്കണം. ആ തിന്മയെ 
നിങ്ങള്‍ യിസ്രായേലില്‍നിന്നും ഇല്ലായ്മ ചെ 
ണം. 
23“മറ്റൊരാള്‍ക്കുവേണ്ടി നിശ്ചയിക്കപ്പെട്ട ഒരു 








വസ്ത്രം അവളുടെ വിവാഹരാത്രിയിലെ 


കിടക്കവിരി. 


ആ സംഘത്തില്‍ ചേരരുത്‌! 

3“അമ്മോന്യനോ മോവാബ്യനോ യഹോവ 
യുടെ ആരാധനയില്‍ യിസ്രായേല്‍ജനത 
യോടു ചേരരുത്‌. അവരുടെ പി൯ഗാമികളി 
ലാരും പത്തു തലമുറയോളം ആ സംഘത്തില്‍ 
ചേരരുത്‌. 4്കാരണമെന്തെന്നാല്‍, ഈജിപ്തില്‍ 
നിന്നുള്ള നിങ്ങളുടെ യാത്രയില്‍ നിങ്ങളുമായി 
തങ്ങളുടെ അപ്പവും വെള്ളവും പങ്കുവയ്ക്കാന്‍ 
അമ്മോന്യരും മോവാബ്യരും വിസമ്മതിച്ചു. 
മാത്രവുമല്ല നിങ്ങളെ ശപിക്കാന്‍ അവര്‍ ബിലെ 
യാമിനെ കൂലിക്കു വിളിക്കുകയും ചെയ്തു. 
(മെസൊപൊത്താമ്യയിലെ പെഥോര്‍ നഗര 
ക്കാരനായ ബെയോരിനന്‍െറ പുത്രനായിരുന്നു 
ബിലെയാം.) ട്പക്ഷേ നിങ്ങളുടെ ദൈവമാ 
കുന്ന യഹോവ ബിലെയാമിനെ ചെവിക്കൊ 
ണ്ടില്ല. യഹോവ ശാപത്തെ നിങ്ങള്‍ക്ക്‌ അനുഗ്ര 
ഹമാക്കി മാറ്റി. എന്തുകൊണ്ടെന്നാല്‍, നിങ്ങളു 














199 


ടെ ദൈവമാകുന്ന യഹോവ നിങ്ങളെ സ്നേഹി 
ക്കുന്നു. അത്മോന്യരുമായോ മോവാബ്യരുമാ 
യോ ആയി സമാധാനമുണ്ടാക്കാ൯ന്‍ നിങ്ങള്‍ 
ഒരിക്കലും ശ്രമിക്കരുത്‌. നിങ്ങളുടെ ജീവിതകാല 
മത്രയും അവരുമായി രമൃതയിലാകാതിരിക്കുക. 


യിസ്രായേലുകാര്‍ സ്വീകരിക്കേണ്ടവര്‍ 

7“എദോമ്യരെ നിങ്ങള്‍ വെറുക്കരുത്‌. കാരണം, 
അവര്‍ നിങ്ങളുടെ ബന്ധുക്കളാണ്‌. ഈജിപ്തു 
കാരനെയും നിങ്ങള്‍ വെറുക്കരുത്‌. കാരണം, 
അവന്‍െറ രാജ്യത്ത്‌ നിങ്ങള്‍ അപരിചിതരായി 
രുന്നു. &എദോമ്യരുടെയും ഈജിപ്തുകാരുടെ 
യും മൂന്നാം തലമുറയുടെ കൂട്ടികള്‍ക്ക്‌ യഹോവ 
യെ ആരാധിക്കാന്‍ യിസ്രായേലുകാരോടു 
ചേരാം. 





പട്ടാള പാളയത്തിലെ ശുദ്ധി 

“നിങ്ങളുടെ സൈന്യം ശത്രുക്കളുമായി 
യുദ്ധത്തിനു പോകുമ്പോള്‍ അശുദ്ധിക്കു കാര 
ണമാകുന്ന എല്ലാത്തില്‍നിന്നും അകന്നു കഴി 
യുക. രാത്രിയില്‍ സ്വപ്നസ്ഖലനം മൂലം 
അശുദ്ധനായവന്‍ നിങ്ങള്‍ക്കിടയില്‍നിന്നും 
പുറത്തേക്കു പോകണം. അവന്‍ പാളയത്തില്‍ 
നിന്നും അകന്നു കഴിയണം. 1വൈകുന്നേരമാ 
കുമ്പോള്‍ അയാള്‍ വെള്ളത്തില്‍ കുളിക്കണം. 
സൂര്യന്‍ അസ്തമിക്കുമ്പോള്‍ അയാള്‍ക്കു പാള 
യത്തില്‍ മടങ്ങിവരാം. 

12“വിസര്‍ജ്ജനത്തിനു പോകുവാന്‍ നിങ്ങ 
ള്‍ക്ക്‌ പാളയത്തിനു പുറത്ത്‌ ഒരു സ്ഥലമുണ്ടാ 
യിരിക്കണം. 13നിങ്ങളുടെ ആയുധങ്ങളോടൊ 
പ്പം കുഴിയുണ്ടാക്കാന്‍ ഒരു വടിയും കരുതണം. 
അനന്തരം നിങ്ങള്‍ക്കു വിസര്‍ജ്ജനമുണ്ടാകു 
മ്പോള്‍ വടികൊണ്ടു മാന്തി അതു മൂടണം. 
14എന്തുകൊണ്ഞെന്നാല്‍, നിങ്ങളുടെ ശത്രുക്കളെ 
തോല്പിക്കാന്‍ നിങ്ങളെ സഹായിക്കാനും നിങ്ങ 
ളെ രക്ഷിക്കാനും നിങ്ങളുടെ ദൈവമാകുന്ന 
യഹോവ പാളയത്തില്‍ നിങ്ങളോടൊപ്പമുണ്ട്‌. 
അതിനാല്‍ പാളയം വിശുദ്ധമായിരിക്കണം. 
അപ്പോള്‍ യഹോവ വെറുക്കപ്പെടുന്ന എന്തെ 
ങ്കിലും കണ്ടിട്ട നിങ്ങളെ ഉപേക്ഷിച്ചു പോകില്ല. 


മറ്റു നിയമങ്ങള്‍ 

15“്ഒരടിമ തന്‍െറ യജമാനനന്‍െറ അടുത്തു 
നിന്ന്‌ നിങ്ങളുടെയടുത്തേക്ക്‌ ഓടി വന്നാല്‍ 
നിങ്ങളവനെ യജമാനന്‌ തിരികെ കൊടുക്ക 
രുത്‌. 1അയാള്‍ നിങ്ങളോടൊപ്പം ഇഷ്ടമുള്ളിട 
ത്തു പാര്‍ത്തുകൊള്ളട്ടെ. അവന്‍ തെരഞ്ഞെടു 
ക്കുന്ന ഏതു നഗരത്തില്‍ വേണമെങ്കിലും 
അവന്‍ താമസിക്കട്ടെ. നിങ്ങള്‍ അവനെ ഉപദ്ര 
വിക്കരുത്‌. 

17“ഒരു യിസ്രായേല്‍പുരുഷനോ സ്ത്രീയോ 
ദേവാലയവേശ്യയാകരുത്‌. 18ആണ്‍വേശ്യയോ 
പെണ്‍വേശ്യയോ സമ്പാദിക്കുന്ന പണം നിങ്ങ 
ളുടെ ദൈവമാകുന്ന യഹോവയുടെ വിശുദ്ധാ 
ലയത്തില്‍ കൊണ്ടുവരരുത്‌. തന്‍െറ നേര്‍ച്ച 
നടത്താന്‍ ഒരുവന്‍ ആ പണം ഉപയോഗിക്കരുത്‌. 
എന്തുകൊണ്ടെന്നാല്‍, ലൈംഗികപാപങ്ങള്‍ക്കു 
സ്വന്തം ശരീരം വില്‍ക്കുന്നവരെ നിങ്ങളുടെ 
ദൈവമാകുന്ന യഹോവ വെറുക്കുന്നു. 

19“തറ്റൊരു യിസ്രായേലുകാരന്‌ എന്തെങ്കി 
ലും കടം കൊടുക്കുമ്പോള്‍ നിങ്ങള്‍ പലിശയും 
ചുമത്തരുത്‌. പണത്തിനോ ഭക്ഷണത്തിനോ 
പലിശ കിട്ടാവുന്ന ഒരു സാധനത്തിനും പലിശ 
ചുമത്തരുത്‌. 2വിദേശിക്കു പലിശ ചുമത്താം. 








ആവര്‍ത്തനം 23:6-24:7 


പക്ഷേ മറ്റൊരു യിസ്രായേലൂകാരന്‍ നിങ്ങള്‍ 
പലിശ ചുമത്തുവാ൯ പാടില്ല. ഈ നിയമങ്ങള്‍ 
നിങ്ങളനുസരിച്ചാല്‍ നിങ്ങള്‍ താമസിക്കാന്‍ 
പോകുന്ന സ്ഥലത്ത്‌ നിങ്ങളുടെ ദൈവമായ 
യഹോവ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളെ 
അനുഗ്രഹിക്കും. 

“നിങ്ങളുടെ ദൈവമാകുന്ന യഹോവയോട്‌ 
നിങ്ങള്‍ എന്തെങ്കിലും വാഗ്ദാനം ചെയ്യു 
മ്പോള്‍ അതു കൊടുക്കാന്‍ ഒട്ടും വൈകരുത്‌. 
കാരണം, നിങ്ങളതു കൊടുക്കണമെന്ന്‌ നിങ്ങ 
ളുടെ ദൈവമാകുന്ന യഹോവ ആവശ്യപ്പെടും. 
വാഗ്ദാനം ചെയ്തതു കൊടുത്തില്ലെങ്കില്‍ 
നിങ്ങള്‍ പാപം ചെയ്യും. 22വാഗ്ദാനം ചെയ്തി 
ല്ലെങ്കില്‍ നിങ്ങള്‍ പാപം ചെയ്യുന്നുമില്ല. 
23നിങ്ങള്‍ ചെയ്യുമെന്നു പറഞ്ഞതു ചെയ്യണം. 
നിങ്ങള്‍ ദൈവത്തിനു വിശേഷിച്ചെന്തെങ്കിലും 
വാഗ്ദാനം ചെയ്താല്‍ അതു നടപ്പാക്കുന്നതു 
നിങ്ങളുടെ ഇഷ്ടം. ദൈവം നിങ്ങളെ അതിനു 
നിര്‍ബന്ധിച്ചില്ല. അതിനാല്‍ വാഗ്ദാനം ചെയ്‌ 
തതു നിങ്ങള്‍ ചെയ്യണം! 

24“മറ്റൊരാളുടെ മുന്തിരിത്തോപ്പിലൂടെ പോ 
കുമ്പോള്‍ നിങ്ങള്‍ ആവശ്യം പോലെ മുന്തി 
രിപ്പഴം തിന്നുവെന്നിരിക്കട്ടെ. പക്ഷേ നിങ്ങള്‍ 
ഒന്നും കൂടയിലിട്ടു കൊണ്ടുപോകരുത്‌. 25മറ്റൊ 
രുവന്‍െറെ ധാന്യവയലിലൂടെ പോകുമ്പോള്‍ 
കൈകൊണ്ട്‌ ധാന്യം നിങ്ങള്‍ക്കു തിന്നാം. 
പക്ഷേ അതു കൊയ്തെടുത്തു കൊണ്ടുപോക 
രൂത്‌. 

“ഒരാള്‍ ഒരു സ്ത്രീയെ വിവാഹം കഴി 
24 ക്കുകയും അതിനുശേഷം അവളുടെ 
അനിഷ്ടകരങ്ങളായ ചില രഹസ്യങ്ങള്‍ അയാ 
ഒറിയുകയും ചെയ്തുവെന്നിരിക്കട്ടെ. അയാള്‍ 
അവളില്‍ സന്തുഷ്ടനല്ലെങ്കില്‍, അയാള്‍ വിവാ 
ഹമോചനപത്രമെഴുതി അവള്‍ക്കു നല്‍കണം. 
അനന്തരം അവന്‍ അവളെ തന്‍െറ വീട്ടില്‍ 
നിന്നും പുറത്താക്കണം. 2അവള്‍ അവന്‍െറ 
വീടു വിട്ടുപോയി മറ്റൊരുവന്‍െറ ഭാര്യയായെ 
ന്നിരിക്കട്ടെ. 3പപക്ഷേ രണ്ടാമത്തെ ഭര്‍ത്താവും 
അവളെ ഇഷ്ടപ്പെടാതെ പറഞ്ഞയച്ചാല്‍, ആ 
മനുഷ്യന്‍ അവളുമായി വിവാഹമോചനം നട 
ത്തിയാല്‍, ആദ്യഭര്‍ത്താവ്‌ അവളെ വീണ്ടും 
ഭാര്യയായി സ്വീകരിക്കണമെന്നില്ല. അഥവാ 
അവളുടെ പുതിയ ഭര്‍ത്താവ്‌ മരിച്ചാല്‍ ആദ്യ 
ഭര്‍ത്താവ്‌ അവളെ തന്‍െറ ഭാര്യയായി വീണ്ടും 
സ്വീകരിക്കണമെന്നില്പ. അവള്‍ അവന്‍ അശു 
ദ്ധയായിക്കഴിഞ്ഞു. അവ൯ അവളെ വീണ്ടും 
വിവാഹം കഴിച്ചാല്‍ യഹോവ വെറുക്കുന്നതാ 
യിരിക്കും അയാളുടെ പ്രവൃത്തി. നിങ്ങളുടെ 
ദൈവമാകുന്ന യഹോവ നിങ്ങള്‍ക്കു തരുന്ന 
ഭൂമിയില്‍ നിങ്ങള്‍ ഇത്തരം പാപം ചെയ്യരുത്‌. 

ട്‌നവവരനെ സൈന്യത്തിലയയ്ക്കരുത്‌. മറ്റു 
പ്രത്യേക ജോലികളും അവനു നല്‍കരുത്‌. ഒരു 
വര്‍ഷത്തേക്ക്‌ അവനെ വീട്ടില്‍ തങ്ങാനും ഭാര്യ 
യെ സന്തോഷിപ്പിക്കാനും അനുവദിക്കുക. 

“നിങ്ങള്‍ ആര്‍ക്കെങ്കിലും എന്തെങ്കിലും കടം 
കൊടുക്കുമ്പോള്‍ തിരിക്കല്പ്‌ പണയമായി 
വാങ്ങി വയ്ക്കരുത്‌. കാരണം, അത്‌ അവന്‍െറ 
ആഹാരം തട്ടിപ്പറിയ്ക്കുന്നതിനു തുല്യമാണ്‌. 

ഒരൊള്‍ തെറ സ്വന്തക്കാരിലൊരാളായ 
മറ്റൊരു യിസ്രായേലുകാരനെ തട്ടിക്കൊണ്ടു 
പോയി ആ മനുഷ്യനെ അടിമയാക്കി വിറ്റാല്‍ 
തട്ടിക്കൊണ്ടുപോയവന്‍ വധിക്കപ്പെടണം. ആ 
തിന്മയെ നിങ്ങള്‍ക്കിടയില്‍നിന്നും ഇല്ലായ്മ 
ചെയ്യണം. 
































ആവര്‍ത്തനം 24:8-25:11 


8നിങ്ങള്‍ക്കു കുഷ്ഠം പോലുള്ള രോഗങ്ങള്‍ 
ബാധിച്ചാല്‍ ലേവ്യപുരോഹിതന്മാര്‍ നിങ്ങളെ 
പഠിപ്പിക്കുന്നതുപോലെ തന്നെ അനുസരി 
ക്കുക. പുരോഹിതരോടു ഞാന്‍ ചെയ്യാന്‍ പറ 
ഞ്ഞിരുന്നത്‌ നിങ്ങള്‍ അനുസരിക്കണം. 9ഈജി 
പ്തില്‍നിന്നുള്ള നിങ്ങളുടെ യാത്രയ്ക്കിടയില്‍ 
നിങ്ങളുടെ ദൈവമാകുന്ന യഹോവ മിര്യാമി 
നോടു ചെയ്തത്‌ ഓര്‍മ്മിക്കുക. 

10നിങ്ങള്‍ ഒരാള്‍ക്ക്‌ എന്തെങ്കിലും കടം കൊ 
ടുക്കുമ്പോള്‍ പണയവസ്തു വാങ്ങിക്കാന്‍ അവ 
ന്‍െറ വീട്ടിലേക്കു ചെല്ലരുത്‌. വീനിങ്ങള്‍ പുറത്തു 
നില്‍ക്കണം. നിങ്ങള്‍ കടം കൊടുത്തവന്‍ 
പണയവസ്തു നിങ്ങള്‍ക്കു പുറത്തു കൊണ്ടുവ 
ന്നൂ തരും. അവന്‍ ഒരു ദരിദ്രനാണെങ്കില്‍ തനി 
ക്കു ചൂടു പകരുന്ന വസ്ത്ങ്ങളായിരിക്കാം 
അയാള്‍ തരിക. ആ പണയവസ്തു നിങ്ങള്‍ 
രാത്രി മുഴുവന്‍ വച്ചുകൊണ്ടിരിക്കരുത്‌. 13എല്ലാ 
സായാഹ്നത്തിലും ആ പണയവസ്തു അയാ 
ള്‍ക്കു തിരിച്ചു നല്‍കണം. അപ്പോള്‍ അവന്‍ 
വസ്ത്രങ്ങള്‍ ധരിച്ച്‌ ഉറങ്ങാം. അവന്‍ നിങ്ങളെ 
അനുഗ്രഹിക്കുകയും നേരായ ജീവിതമായും 
നല്ല പ്രവൃത്തിയായും നിങ്ങളുടെ ദൈവമാ 
കുന്ന യഹോവ അതു സ്വീകരിക്കുകയും 
ചെയ്യും. 

ദരിദ്രനും ബുദ്ധിമുട്ടുള്ളവനുമായ ഒരു 
കൂലിക്കാരനെ നിങ്ങള്‍ വഞ്ചിക്കരുത്‌. അവന്‍ 
ഒരു യിസ്രായേലുകാരനോ നിങ്ങളുടെ നഗര 
ങ്ങളില്‍ താമസിക്കുന്ന വിദേശിയോ ആയിരി 
ക്കാം. അവന്‍െറ കൂലി എന്നും സൂര്യാസ്തമയ 
ത്തിനു മുമ്പുതന്നെ കൊടുത്തിരിക്കണം. കാര 
ണം, അവന്‍ ആ പണത്തെ ആശ്രയിച്ചു ജീവി 
ക്കുന്നവനും ദരിദ്രനുമാണ്‌. നിങ്ങള്‍ അവനു 
പണം കൊടുക്കാതിരുന്നാല്‍ അവന്‍ യഹോവ 
യോട്‌ നിങ്ങള്‍ക്കെതിരെ പരാതിപ്പെടുകയും 
അതു നിങ്ങള്‍ക്കു പാപമായിത്തീരുകയും 
ചെയ്യും. 

16“തക്കള്‍ ചെയ്ത തെറ്റിന്‌ മാതാപിതാക്കളെ 
വധിക്കരുത്‌. മാതാപിതാക്കളുടെ തെറ്റിന്‌ മക്ക 
ളെയും വധിക്കരുത്‌. സ്വയം ചെയ്ത തെറ്റിനു 
മാത്രമേ ഒരുവനെ വധിക്കാവൂ. 

1 വിദേശികളുടെയും അനാഥരുടെയും 
നീതി ഉറപ്പു വരുത്തണം. വിധവയുടെ വസ്ത്രം 
ഒരിക്കലും പണയമായി വാങ്ങരുത്‌. 18നിങ്ങള്‍ 
ഈജിപ്തില്‍ പാവപ്പെട്ട അടിമകളായിരുന്നു 
വെന്നത്‌ ഓര്‍മ്മിക്കുക. നിങ്ങളുടെ ദൈവമാ 
കുന്ന യഹോവ നിങ്ങളെ അവിടെനിന്നും 
മോചിപ്പിച്ചു കൊണ്ടുവന്നു. അതിനാലാണ്‌ 
നിങ്ങള്‍ പാവങ്ങള്‍ക്കുവേണ്ടി ഇങ്ങനെയൊ 
ക്കെ ചെയ്യണമെന്ന്‌ ഞാന്‍ നിങ്ങളോടു പറയു 
ന്നര്‌. 19നിങ്ങളുടെ വയലിലെ വിളവു നിങ്ങള്‍ 
ശേഖരിക്കുമ്പോള്‍ കുറച്ചു ധാന്യം അവിടെ 











200 


രി 


ണ്‌. നിങ്ങള്‍ മൂന്തിരിത്തോട്ടത്തില്‍നിന്നും 
മുന്തിരി ശേഖരിക്കുമ്പോള്‍, ഉപേക്ഷിച്ചുപോയ 
മുന്തിരിയെടുക്കാന്‍ നിങ്ങള്‍ തിരികെ പോക 
രുത്‌. ആ മുന്തിരികള്‍ വിദേശികള്‍ക്കും അനാ 
ര്‍ക്കും വിധവകള്‍ക്കും വേണ്ടിയുള്ളതാണ്‌. 
2ഈജിപ്തില്‍ നിങ്ങള്‍ പാവപ്പെട്ട അടിമകളാ 
യിരുന്നുവെന്ന്‌ നിങ്ങള്‍ ഓര്‍മ്മിക്കുക. അതിനാ 
ലാണ്‌ ഇക്കാര്യങ്ങള്‍ പാവങ്ങള്‍ക്കുവേണ്ടി 
ചെയ്യണമെന്ന്‌ നിങ്ങളോടു ഞാന്‍ ആവശ്യപ്പെ 


ടുന്നത്‌. 

“രണ്ടുപേര്‍ തമ്മില്‍ ഒരു തര്‍ക്കം ഉണ്ടാകു 
2൭ മ്പോള്‍ നിങ്ങള്‍ കോടതിയിലേക്കു 
പോകണം. ആരുടെ ഭാഗമാണ്‌ ശരിയെന്നും 
ആരുടേതാണ്‌ തെറ്റെന്നും ന്യായാധിപന്മാര്‍ 
നിശ്ചയിക്കട്ടെ. 2മഒരാളെ ചാട്ടവാറുകൊണ്ട്‌ 
അടിക്കണമെന്ന്‌ ന്യായാധിപന്‍ നിശ്ചയി 
ച്ചാല്‍, അയാളെ നിലത്തു കമഴ്ത്തി കിടത്തണം. 
ന്യായാധിപന്‍ നോക്കിനില്‍ക്കേ വേറെയൊ 
രാള്‍ അവനെ അടിക്കണം. കുറ്റത്തെ ആശ്രയി 
ച്ചിരിക്കും അതിന്‍െറ ശിക്ഷയും. 3ആരെയും 
നിങ്ങള്‍ നാല്പത്‌ അടിയില്‍ കൂടുതല്‍ അടിക്ക 
രുത്‌. ഒരാളെ നിങ്ങള്‍ നാല്പതില്‍ കൂടുതല്‍ അടി 
ച്ചാല്‍ അയാളുടെ ജീവിതം നിങ്ങള്‍ക്കു പ്രധാന 
മല്ലെന്ന്‌ അത്‌ സൂചിപ്പിക്കും. 

“ധാന്യം മെതിക്കാ൯ മൃഗത്തെ ഉപയോഗിക്കു 
മ്പോള്‍ അതു ഭക്ഷിക്കുന്നതു തടയാന്‍ നിങ്ങള്‍ 
അതിന്‍െറ വായ്‌ മൂടരുത്‌. 

ഒന്നിച്ചു താമസിക്കുന്ന രണ്ടു സഹോദര 
ന്മാരില്‍ ഒരുവന്‍ പുത്രന്മാരില്ലാതെ മരിച്ചാല്‍ 
അയാളുടെ ഭാര്യ കുടുംബത്തിനു പുറത്ത്‌ ഒരപ 
രിചിതനെ വിവാഹം കഴിക്കരുത്‌. അവളുടെ 
ഭര്‍ത്താവിന്‍െറ സഹോദരന്‍ അവളെ ഭാര്യയാ 
ക്കുകയും അവളുമായി ലൈംഗികബന്ധത്തി 
ലേര്‍പ്പെടുകയും ചെയ്യണം. അവളുടെ ഭര്‍ത്താ 
വിന്‍റെ സഹോദരന്‍ അവളോട ഒരു ഭര്‍ത്തൃ 
സഹോദരന്‍െറ കടമ നിര്‍വ്വഹിക്കണം. അന 
ന്തരം അവള്‍ക്കുണ്ടാകുന്ന ആദ്യത്തെ കൂട്ടി 
മരിച്ചു പോയവനന്‍െറ പേരു തന്നെ സ്വീകരി 
ക്കണം. മരിച്ച സഹോദരന്‍െറ നാമം അങ്ങനെ 
യിസ്രായേലില്‍നിന്നും മാഞ്ഞുപോകില്ല. 
തന്‍റെ സഹോദരന്‍െറ ഭാര്യയെ സ്വീകരി 
ക്കാന്‍ അയാള്‍ ഒരുക്കമല്ലെങ്കില്‍ സഹോദരന്‍െറ 
ഭാര്യ പട്ടണത്തിലെ സമ്മേളനസ്ഥലത്ത്‌ നേതാ 
ക്കളുടെ അടുത്തേക്കു ചെല്ലണം. എന്നിട്ടവള്‍ 
നേതാക്കളോട്‌ ഇങ്ങനെ പറയണം, “എനെറെ 
ഭര്‍ത്താവിന്‍െറ സഹോദരന്‍ തന്‍െറ സഹോ 
ദരനന്‍െറ നാമം യിസ്രായേലില്‍ നിലനിര്‍ത്താന്‍ 
മടി കാണിക്കുന്നു. അവന്‍ ഒരു ഭര്‍ത്തുസഹോ 
ദരന്‍െറ കടമ എന്നോടു നിര്‍വ്വഹിക്കാന്‍ മടി 
ക്കുന്നു.” $അനന്തരം നഗരനേതാക്കള്‍ അയാളെ 
വിളിച്ചു വരുത്തി സംസാരിക്കണം. അയാള്‍ 

















നിങ്ങള്‍ മറന്നുവച്ചു എന്നു വരാം. അതു തിരി 
ചെടുക്കാന്‍ നിങ്ങള്‍ പോകരുത്‌. അത്‌ വിദേശി 
കള്‍ക്കും അനാഥര്‍ക്കും വിധവകള്‍ക്കും വേണ്ടി 
യുള്ളതാണ്‌. അവര്‍ക്കായി നിങ്ങള്‍ കുറേ 
ധാന്യം അവിടെയിട്ടിട്ടു പോയാല്‍ നിങ്ങളുടെ 
എല്ലാ ചെയ്തികളിലും നിങ്ങളുടെ ദൈവമാ 
കുന്ന യഹോവ നിങ്ങളെ അനുഗ്രഹിക്കും. 
20ഒലീവു മരത്തിലെ ഫലം ശേഖരിക്കുമ്പോള്‍ 
നിങ്ങള്‍ അതിലെ ശാഖകള്‍ പരിശോധിച്ച്‌ 
അവശേഷിക്കുന്ന ഒലീവ്‌ ശേഖരിക്കുന്നതിന്‌ 
തിരികെ പോകരുത്‌. നിങ്ങള്‍ ഉപേക്ഷിച്ചു 
പോകുന്ന ഒലീവു ഫലങ്ങള്‍ വിദേശികള്‍ക്കും 
അനാഥര്‍ക്കും വിധവകള്‍ക്കും വേണ്ടിയുള്ളതാ 














ഹൃദയ കാഠിന്യത്തോടെ “എനിക്കവളെ വേണ്ട്‌ 
എന്നു പറഞ്ഞാല്‍, 9സഹോദരപന്നി നേതാക്ക 
ളുടെ മുമ്പില്‍ അവന്‍െറയടുത്തേക്കു വരണം. 
അവള്‍ അവന്‍െറ ചെരുപ്പ്‌ അവന്‍െറ കാലില്‍ 
നിന്നും അഴിക്കണം. അനന്തരം അവള്‍ അവ 
നെറ മുഖത്തു തുപ്പണം. അവള്‍ ഇങ്ങനെ പറയ 
ണം, “സഹോദരന്‍െറ കുടുംബം വളര്‍ത്താത്തവ 
നോട ഇങ്ങനെ വേണം ചെയ്യുവാന്‍!” 10അന 
ന്തരം ആ സഹോദരന്‍െറ കുടുംബം യിസ്രായേ 
ലില്‍ “ചെരുപ്പു നീക്കപ്പെട്ടവന്‍െറ കുടുംബം” 
എന്നറിയപ്പെടും. 

11“രണ്ടുപേര്‍ പരസ്പരം ഏറ്റുമുട്ടിയെന്നിരി 
കട്ടെ. ഒരുവനന്‍െറ ഭാര്യ തന്‍റെ ഭര്‍ത്താവിനെ 














201 


സഹായിക്കാനെത്തിയെന്നുമിരിക്കട്ടെ. പക്ഷേ 
അവള്‍ മറ്റേയാളുടെ രഹസ്യഭാഗങ്ങളില്‍ പിടി 
ക്കരുത്‌. അവള്‍ അങ്ങനെ ചെയ്താല്‍ അവ 
ളുടെ കൈ വെട്ടിക്കളയണം. അവളോട്‌ അനു 
താപം പാടില്ല. 

13“വ്യാജതൂക്കമുപയോഗിച്ച്‌ ജനങ്ങളെ 
വഞ്ചിക്കരുത്‌. വളരെ ഭാരമുള്ളതോ ഭാരമില്ലാ 
ത്തതോ ആയ തൂക്കങ്ങള്‍ ഉപയോഗിക്കരുത്‌. 
വലുതും ചെറുതുമായ അളവു പാത്രങ്ങളും 
നിങ്ങളുടെ വീട്ടില്‍ ഉപയോഗിക്കരുത്‌. 1കൃത്ൃ 
മായ തൂക്കങ്ങളും അളവുകളും ഉപയോഗി 
ക്കണം. അപ്പോള്‍ നിങ്ങളുടെ ദൈവമാകുന്ന 
യഹോവ നിങ്ങള്‍ക്കു തരുന്ന ഭൂമിയില്‍ നിങ്ങള്‍ 
ദീര്‍ഘകാലം ജീവിക്കും. 1വ്യോജതൂക്കങ്ങളും അള 
വുകളും ഉപയോഗിച്ച്‌ ജനങ്ങളെ വഞ്ചിക്കുന്ന 
വരെ നിങ്ങളുടെ ദൈവമാകുന്ന യഹോവ 
വെറുക്കുന്നു. അതെ, തെറ്റു ചെയ്യുന്നവരെ 
അവന്‍ വെറുക്കുന്നു. 














അമാലേക്യര്‍ നശിപ്പിക്കപ്പെടണം 
17“നിങ്ങള്‍ ഈജിപ്തില്‍നിന്നും വരുമ്പോള്‍ 
അമാലേക്യര്‍ നിങ്ങളോടൊന്താണു ചെയ്ത 
തെന്ന്‌ ഓര്‍മ്മിക്കുക. 18അമാലേക്യര്‍ ദൈവത്തെ 
ആദരിച്ചില്ല. ക്ഷീണിതരും ദുര്‍ബ്ലരുമായിരുന്ന 
നിങ്ങളെ അവര്‍ ആക്രമിച്ചു. എല്ലാവരിലും 





ആവര്‍ത്തനം 25:12-26:14 


കുടുംബത്തില്‍ കുറച്ചംഗങ്ങളേ ഉണ്ടായിരുന്നു 
ള്ളു. പക്ഷേ ഈജിപ്തില്‍ അവന്‍ ഒരു മഹാജന 
തയും അനേകം പേരുള്ള ശക്തമായ ഒരു രാഷ്ട്ര 
വുമായിത്തീര്‍ന്നു. ഈജിപ്തുകാര്‍ ഞങ്ങളോട്‌ 
മോശമായി പെരുമാറി. അവന്‍ ഞങ്ങളെ അടി 
മകളാക്കി. അവന്‍ ഞങ്ങളെ പീഡിപ്പിക്കുകയും 
ഞങ്ങളെക്കൊണ്ട്‌ കഠിനമായി പണിയെടുപ്പി 
ക്കുകയും ചെയ്തു. ?അപ്പോള്‍ ഞങ്ങള്‍, ഞങ്ങ 
ളുടെ പൂര്‍വ്വികരുടെ ദൈവമായ യഹോവ 
യോടു പ്രാര്‍ത്ഥിക്കുകയും അവര്‍ക്കെതിരെ 
പരാതിപ്പെടുകയും ചെയ്തു. യഹോവ ഞങ്ങ 
ളുടെ പ്രാര്‍ത്ഥന കേള്‍ക്കുകയും ചെയ്തു. 
ഞങ്ങളുടെ പ്രശ്നങ്ങളും ഞങ്ങളുടെ കഠിനാ 
ദ്ധഠാനവും ഞങ്ങളുടെ യാതനയും അവന്‍ 
കണ്ടു. “അനന്തരം യഹോവ തന്‍െറ മഹത്വവും 
ശക്തിയുമുപയോഗിച്ച്‌ ഞങ്ങളെ ഈജി 
പ്തിനു പുറത്തേക്കു കൊണ്ടുവന്നു. മഹാത്ഭുത 
ങ്ങളും അടയാളങ്ങളും അവന്‍ ഉപയോഗിച്ചു. 
അത്ഭുതങ്ങള്‍ അവന്‍ പ്രവര്‍ത്തിച്ചു. “അങ്ങനെ 
അവന്‍ ഞങ്ങളെ ഈ സ്ഥലത്തേക്കു കൊണ്ടു 
വന്നു. അനേകം നന്മകള്‍ നിറഞ്ഞ ഈ സ്ഥലം 
അവന്‍ ഞങ്ങള്‍ക്കു തന്നു. 1ിയഹോവേ, 
ഇപ്പോള്‍ ഞാന്‍, അങ്ങെനിക്കു നല്‍കിയ ഭൂമി 
യിലെ ആദ്യവിളവ്‌ അങ്ങയ്ക്കായിട്ടു കൊണ്ടു 
വന്നിരിക്കുന്നു.” 

















പിന്നില്‍ വളരെ മെല്ലെ നടന്നിരുന്ന നിങ്ങളുടെ 
ആളുകളെ അവര്‍ കൊന്നു. 13അതിനാല്‍ 
നിങ്ങള്‍ അമാലേക്യരുടെ സ്മരണയെപ്പോലും 





“അനന്തരം നിങ്ങള്‍ വിളവ്‌, നിങ്ങളുടെ ദൈ 
വമാകുന്ന യഹോവയുടെ മുമ്പിലിട്ട്‌ നമസ്ക 
രിച്‌ അവനെ ആരാധിക്കണം. 1അനന്തരം 








ഈ ലോകത്തുനിന്നും തകര്‍ക്കണം. നിങ്ങളുടെ 
ദൈവമാകുന്ന യഹോവ നിങ്ങള്‍ക്കു നല്‍കുന്ന 
ദേശത്തേക്കു പ്രവേശിക്കുമ്പോള്‍ വേണം നിങ്ങ 
ളതു ചെയ്യാന്‍. അവിടെ അവന്‍ ചുറ്റുമുള്ള 
എല്ലാ ശത്രുക്കളില്‍നിന്നും നിങ്ങള്‍ക്കു വിശ്രമം 
നല്‍കും. പക്ഷേ അമാലേക്യരെ നശിപ്പിക്കാന്‍ 
മറക്കരുത്‌! 


ആദ്യ വിളവെടുപ്പ്‌ 

“നിങ്ങളുടെ ദൈവമാകുന്ന യഹോവ നി 
20 ങ്ങള്‍ക്കു തരുന്ന നാട്ടിലേക്ക്‌ നിങ്ങള്‍ 
ഉടന്‍ പ്രവേശിക്കും. നിങ്ങള്‍ ആ ദേശം കൈവ 
ശച്ലെടുത്തുകയും അതില്‍ വസിക്കുകയും 
ചെയ്യും. 2യേഹോവ നിങ്ങള്‍ക്കു തരുന്ന ഭൂമിയില്‍ 
വളരുന്ന വിളവുകള്‍ നിങ്ങള്‍ സമാഹരിക്കണം. 
ആദ്യത്തെ വിളവ്‌ നിങ്ങള്‍ കൂടകളിലാക്കണം. 
അനന്തരം നിങ്ങള്‍ ശേഖരിച്ച വിളവിന്‍റെ 
ആദ്യഭാഗം നിങ്ങളുടെ ദൈവമാകുന്ന യഹോവ 
തെരഞ്ഞെടുക്കുന്ന തന്‍െറ വിശുദ്ധഭവനത്തി 
ലേക്കു കൊണ്ടുവരണം. 3അവിടെ അപ്പോള്‍ 
ശുശ്രൂഷ നടത്തുന്ന പുരോഹിതനന്‍െറയടു 
ത്തേക്കു പോവുക. അവനോട്‌ ഇങ്ങനെ പറ 
യുക, “ഞങ്ങള്‍ക്ക്‌ കുറേ സ്ഥലം തരാമെന്ന്‌ 
യഹോവ ഞങ്ങളുടെ പൂര്‍വ്വികന്മാരോട്‌ വാഗ്‌ 
ദാനം ചെയ്തിരുന്നു. ഇന്നു ഞാന്‍ ഇവിടെ 
വന്നത്‌ നിന്‍െറ ദൈവമാകുന്ന യഹോവയോട്‌ 
ഞാന്‍ ഈ നാട്ടിലെത്തി എന്നു പറയാനാണ്‌.” 
“അനന്തരം പുരോഹിതന്‍ നിങ്ങളുടെ കൂട 
എടുക്കണം. അവനത്‌ നിങ്ങളുടെ ദൈവമാ 
കുന്ന യഹോവയുടെ യാഗപീഠത്തിനു മുമ്പി 
ലിടണം. $അനന്തരം നിങ്ങളുടെ ദൈവമാകുന്ന 
യഹോവയുടെ മുമ്പില്‍ നിങ്ങള്‍ ഇങ്ങനെ പറ 
യണം: “എന്‍െറ പൂര്‍വ്വികന്‍ അലഞ്ഞു തിരി 
ഞ്ഞു നടന്നിരുന്ന ഒരു അരാമ്യനായിരുന്നു. 
അവന്‍ ഈജിപ്തിലേക്കു പോയി അവിടെ 
താമസിച്ചു. അവിടെയെത്തുമ്പോള്‍ അവന്‍െറ 

















നിങ്ങള്‍ ഒന്നിച്ച്‌ ഒരു സദ്യ ഉണ്ണുകയും നിങ്ങ 
ള്‍ക്കും നിങ്ങളുടെ കുടുംബത്തിനും ദൈവമായ 
യഹോവ നല്‍കിയ നന്മകള്‍ ആസ്വവദിക്കുകയും 
വേണം. അവ നിങ്ങള്‍ ലേവ്ൃരും നിങ്ങളോ 
ടൊപ്പം വസിക്കുന്ന വിദേശികളുമായി പങ്കുവ 
യ്ക്കുകയും വേണം. 

12“എല്പാ മൂന്നാം വര്‍ഷവും ദശാംശങ്ങളുടെ 
വര്‍ഷമായിരിക്കണം. ആ വര്‍ഷം, നിങ്ങളുടെ 
വിളവിനന്‍െറ പത്തിലൊന്ന്‌ ലേവ്യര്‍ക്കും നിങ്ങ 
ളുടെ ഇടയില്‍ വസിക്കുന്ന വിദേശികള്‍ക്കും 
വിധവകള്‍ക്കും അനാഥര്‍ക്കും നല്‍കണം. 
അപ്പോള്‍ അവര്‍ക്ക്‌ എല്ലാ നഗരങ്ങളിലും സമു 
ദ്ധമായി ഭക്ഷണമുണ്ടാകും. 13നിങ്ങളുടെ ദൈവ 
മാകുന്ന യഹോവയോട്‌ നിങ്ങള്‍ ഇങ്ങനെ പറ 
യണം, “എന്‍െറ വിളവിന്‍െറ വിശുദ്ധ ഭാഗം 
ഞാന്‍ എന്‍െറ വീട്ടില്‍ നിന്നും പുറത്തെടുത്തു. 
ഞാനത്‌ ലേവൃര്‍ക്കും വിദേശികള്‍ക്കും അനാ 
ര്‍ക്കും വിധവകള്‍ക്കും നല്‍കി. നീ എനിക്കു 
തന്ന കല്വനകളെല്ലാം ഞാന്‍ അനുസരിച്ചു. 
നിന്‍െറ കല്വനകളിലൊന്നുപോലും അനുസരി 
ക്കാന്‍ ഞാന്‍ വിസമ്മതം കാണിച്ചില്ല. ഞാന്‍ 
അവ മറക്കുകയും ചെയ്തിട്ടില്ല. ദു:ഖിതനായി 
രുന്നപ്പോള്‍ ഞാന്‍ ഈ ഭക്ഷണം തിന്നിട്ടില്ല.* 
ഈ ഭക്ഷണം ശേഖരിക്കുമ്പോള്‍ എനിക്ക്‌ അശു 
ദ്ധിയുണ്ടായിരുന്നില്ല. * ഇതില്‍ അല്പം പോലും 
ഞാന്‍ മരിച്ചവര്‍ക്കായി സമര്‍പ്പിച്ചിട്ടില്ല. 
എന്‍െറ ദൈവമാകുന്ന യഹോവയായ അങ്ങ 














ദുഃഖിതനായിരുന്നപ്പോള്‍ ... തിന്നിട്ടില്ല ദൈവം 
അവര്‍ക്കു നല്‍കിയ നന്മകളെക്കുറിച്ച്‌ ആഹ്റ്റാദി 
ക്കുവാനാണ്‌ ജനങ്ങള്‍ ഈ ഭക്ഷണം കഴിക്കുന്നത്‌. 
അതിനാല്‍ ദു:ഖവേളകളിലുപയോഗിക്കുന്ന ഭക്ഷ 
ണത്തില്‍ നിന്നാകരുത്‌ ഇത്‌. 


ഈ ... അശുദ്ധിയുണ്ടായിരുന്നില്ല യഹോവയെ 
മഹത്വപ്പെടുത്തുന്ന ആഘോഷവേളയില്‍ മറ്റു 
ജനങ്ങള്‍ ഈ ഭക്ഷണം കഴിക്കരുത്‌ എന്നായിരിക്കാം 
ഇതിനര്‍ത്ഥം. 








ആവര്‍ത്തനം 26:15-27:22 


യെ ഞാന്‍ അനുസരിച്ചു. അങ്ങ്‌ എന്നോടു 
കല്ലിച്ചതെല്ലാം ഞാന്‍ ചെയ്തു. 15അങ്ങയുടെ 
വിശുദ്ധ ഗൃഹത്തില്‍നിന്നും സ്വര്‍ഗ്ഗത്തില്‍ 
നിന്നും താഴേക്കു നോക്കുകയും യിസ്രായേല്‍ജ 
നതയെ അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങ്‌ 
ഞങ്ങള്‍ക്കു തന്ന ഭൂമിയെയും അനുഗ്രഹിക്കേമേ. 
ഈ ഭൂമി, അനേകം നന്മകള്‍ നിറച്ച ഈ ഭൂമി, 
ഞങ്ങള്‍ക്കു തരാമെന്ന്‌ അങ്ങ്‌ ഞങ്ങളുടെ 
പൂര്‍വ്വികര്‍ക്കു വാഗ്ദാനം ചെയ്തിരുന്നു.” 





യഹോവയുടെ കല്പനകള്‍ അനുസരിക്കുക 

16“ഇന നിയമങ്ങളും ചട്ടങ്ങളും അനുസരിക്കു 
വാന്‍ നിങ്ങളുടെ ദൈവമാകുന്ന യഹോവ 
ഇന്നു നിങ്ങളോടു കല്പിക്കുന്നു. നിങ്ങള്‍ പൂര്‍ണ്ണ 
മനസ്സോടും ആത്മാവോടും അവ അനുസരി 
ക്കാന്‍ ശ്രദ്ധിക്കുക. 1ഇന്നു നീ പറഞ്ഞു, 
യഹോവ നിന്‍െറ ദൈവമാകുന്നുവെന്ന്‌. അവ 
ന്‍െറ വഴിയിലൂടെ ജീവിക്കാമെന്നു നീ വാഗ്‌ 
ദാനം ചെയ്തു. അവന്‍െറ വചനങ്ങള്‍ പിന്തുട 
രാമെന്നും അവന്‍െറ നിയമങ്ങളും കല്പനകളും 
അനുസരിക്കാമെന്നും നീ വാഗ്ദാനം ചെയ്തു. 
അവന്‍ നിന്നോട്‌ ചെയ്യാന്‍ പറയുന്നതെല്ലാം 
ചെയ്യാമെന്ന്‌ നീ പറഞ്ഞു. ഇന്ന്‌ യഹോവ 
നിങ്ങളെ തന്‍െറ സ്വന്തം ജനതയായി സ്വീകരി 
ക്കുകയും ചെയ്തു. അവന്‍ നിങ്ങള്‍ക്കിതു 
വാഗ്ദാനം ചെയ്തിരുന്നു. അവന്‍െറ എല്ലാ 
കല്പനകളും നിങ്ങള്‍ അനുസരിക്കണമെന്നും 
യഹോവ പറഞ്ഞിരുന്നു. 1യഹോവ സൃഷ്ടിച്ച 
എല്ലാ ജനതകളെക്കാളും അവന്‍ നിങ്ങളെ മഹ 
നീയമാക്കും. അവന്‍ നിങ്ങള്‍ക്കു സ്തുതിയും 
കീര്‍ത്തിയും ബഹുമതിയും നല്‍കും. അവന്‍ 
വാഗ്ദാനം ചെയ്തതുപോലെ നിങ്ങള്‍ അവ 
ന്‍െറ സ്വന്തം വിശിഷ്ടജനതയാവുകയും 


ചെയ്യും.” 








ജനങ്ങള്‍ക്കുള്ള സ്മാരക ശിലകള്‍ 

മോശെയും യിസ്രായേല്‍ മൂപ്പന്മാരും 
27 ജനങ്ങളോടു സംസാരിച്ചു. മോശെ പറ 
ഞ്ഞു, “ഞാന്‍ നിങ്ങള്‍ക്കിന്നു തരുന്ന കല്ലനക 
ളെല്ലാം അനുസരിക്കുക. 2നിങ്ങളുടെ ദൈവമാ 
കുന്ന യഹോവ നിങ്ങള്‍ക്കു തരുന്ന ഭൂമിയി 
ലേക്ക്‌ നിങ്ങള്‍ ഉടന്‍ തന്നെ യോര്‍ദ്ദാന്‍നദി 
കടന്ന്‌ പ്രവേശിക്കും. അന്ന്‌ നിങ്ങള്‍ വലിയ 
കല്ലുകള്‍ എടുത്തു വയ്ക്കണം. ആ കല്ലുകളില്‍ 
കുമ്മായം തേയ്ക്കുക. 3അനന്തരം ആ കല്ലുക 
ളില്‍ ഈ കല്പനകളും വചനങ്ങളും എഴുതിവ 
യ്ക്കുക. യോര്‍ദ്ദാന്‍നദി കടക്കുമ്പോള്‍ വേണം 
നിങ്ങള്‍ ഇതു ചെയ്യാന്‍. എന്നിട്ട്‌, ദൈവമായ 
യഹോവ നിങ്ങള്‍ക്കു തരുന്ന അനേകം നന്മകള്‍ 
നിറഞ്ഞ ഭൂമിയിലേക്ക്‌ നിങ്ങള്‍ക്കു പ്രവേ 
ശിക്കാം. നിങ്ങളുടെ പൂര്‍വ്വികന്മാരുടെ ദൈവ 














202 


ദൈവമാകുന്ന യഹോവയ്ക്കു ഹോമയാഗം 
അര്‍പ്പിക്കുക. "അവിടെ നിങ്ങള്‍ സമാധാനബ 
ലികള്‍ അര്‍പ്പിക്കുകയും അതു ഭക്ഷിക്കുകയും 
വേണം. അവിടെ നിങ്ങളുടെ ദൈവമാകുന്ന 
യഹോവയോടൊപ്പം ഭക്ഷിക്കുകയും ആഹ്്റാദി 
ക്കുകയും ചെയ്യുക. 8നിങ്ങള്‍ സ്ഥാപിക്കുന്ന 
കല്ലുകളില്‍ ഈ ഉപദേശങ്ങള്‍ എല്ലാം എഴുതി 
വയ്ക്കണം. ആര്‍ക്കും എളുപ്പത്തില്‍ വായിക്കാ 
വുന്നവിധം വേണം എഴുതാന്‍.” 





ശാപത്തിന്‍െറ നിയമം ജനങ്ങള്‍ 
അംഗീകരിക്കുന്നു 

9തോശെയും പുരോഹിതന്മാരും യിസ്രായേല്‍ 
ജനതയോടാകെ സംസാരിച്ചു. മോശെ പറ 
ഞ്ഞു, “യിസ്രായേല്‍ജനമേ ശാന്തരായി ശ്രദ്ധി 
ക്കൂ! ഇന്ന്‌ നിങ്ങള്‍ നിങ്ങളുടെ ദൈവമാകുന്ന 
യഹോവയുടെ ജനതയായിരിക്കുന്നു. 10അതി 
നാല്‍ നിങ്ങളുടെ ദൈവമാകുന്ന യഹോവ പറ 
യൂന്നതെല്ലാം നിങ്ങള്‍ ചെയ്യണം. ഞാനിന്നു 
നിങ്ങള്‍ക്കു തരുന്ന അവന്‍െറ നിയമങ്ങളും 
കല്പനകളും നിങ്ങള്‍ അനുസരിക്കണം.” 

1അതേ ദിവസം തന്നെ മോശെ ജനങ്ങളോട്‌ 
തുടര്‍ന്നു പറഞ്ഞു, 12“നിങ്ങള്‍ യോര്‍ദ്ദാന്‍നദി 
കടന്നതിനു ശേഷം ശിമെയോന്‍, ലേവി, 
യെഹൂദാ, യിസ്സാഖാർ, യോസേഫ്‌, ബെന്യാ 
മീന്‍ എന്നീ ഗോത്രങ്ങള്‍ ഗെരീസിംപര്‍വ്വത 
ത്തില്‍ ജനങ്ങള്‍ക്കുള്ള അനുഗ്രഹങ്ങള്‍ വായി 
ക്കാന്‍ നില്‍ക്കണം. ശാപങ്ങള്‍ വായിക്കാന്‍ 
രൂബേന്‍, ഗാദ്‌, ആശേര്‍, സെബൂലൂന്‍, ദാന്‍, 
നഫ്താലി എന്നീ ഗോത്രങ്ങള്‍ ഏബാല്‍പര്‍വ്വ 
തത്തിലും നില്‍ക്കണം. 

14്‌ലേവ്യര്‍ യിസന്രായേല്‍ജനതയോടൊന്നാ 
യി ഉച്ചത്തില്‍ ഇങ്ങനെ പറയുകയും വേണം: 
15വ്യാജദൈവത്തെ ഉണ്ടാക്കി രഹസ്ധ്യസ്ഥാന 
ത്തു വയ്ക്കുന്നവ൯ ശപിക്കപ്പെട്ടവന്‍. ചില 
പണിക്കാര്‍ തടിയോ കല്ലോ ലോഹമോ ഉപ 
യോഗിച്ചുണ്ടാക്കുന്ന പ്രതിമകള്‍ മാത്രമാണ്‌ ആ 
വ്യാജദൈവങ്ങള്‍. യഹോവ അവയെ വെറുക്കു 
ന്നു!" “അപ്പോള്‍ എല്ലാവരും പറയണം, 
“ആമേന്‍!” 1ലേവ്യര്‍ പറയണം, “തന്‍െറ മാതാ 
വിനെയോ പിതാവിനെയോ അനുസരിക്കാതി 
രിക്കുകയും അവരോട്‌ ആദരവു കാട്ടാതിരിക്കു 
കയും ചെയ്യുന്നവന്‍ ശപിക്കപ്പെട്ടവന്‍?!” 
“അപ്പോള്‍ എല്ലാവരും പറയണം, “ആമേന്‍!” 
17“ലേവയര്‍ പറയണം, “അയല്‍ക്കാര൯ന്‍െറെ അതി 
ര്‍ത്തി മാറ്റുന്നവന്‍ ശപിക്കപ്പെട്ടവന്‍?” 
“അപ്പോള്‍ എല്ലാവരും പറയണം, “ആമേന്‍!” 
18ലേവ്യര്‍ പറയണം, “അന്ധനോട അപമര്യാദ 
യായി പെരുമാറുകയും അവനെ വഴിയില്‍ 
നടക്കുന്നതില്‍നിന്നു തെറ്റിക്കുകയും ചെയ്യുന്ന 
വന്‍ ശപിക്കപ്പെട്ടവന്‍!” “അപ്പോള്‍ എല്ലാവരും 





















































മായ യഹോവ നിങ്ങള്‍ക്ക്‌ ഈ ഭൂമി വാഗ്ദാനം 
ചെയ്തിരുന്നു. 

4“യോര്‍ദ്ദാന്‍നദി കടന്നതിനു ശേഷം നിങ്ങള്‍ 
ഇന്നു ഞാന്‍ നിങ്ങളോടു കല്ലിച്ച കാര്യങ്ങള്‍ 
ചെയ്യണം. ഏബാല്‍മലയില്‍ കല്ലുകള്‍ സ്ഥാ 
പിക്കുകയും അതിനു കുമ്മായം പൂശുകയും 
വേണം. ടനിങ്ങളുടെ ദൈവമാകുന്ന യഹോവ 


പറയണം, “ആമേന്‍!” ലേവ്യര്‍ പറയണം, 
“വിദേശികള്‍ക്കും അനാഥര്‍ക്കും വിധവകള്‍ക്കും 
നീതി നല്‍കാത്തവ൯ന്‍ ശപിക്കപ്പെട്ടവന്‍!” 
“അപ്പോള്‍ എല്ലാവരും പറയണം, “ആമേന്‍!” 
20“ലേവ്യര്‍ പറയണം, സ്വന്തം അപ്പന്‍െറ 
ഭാര്യയുമായി ലൈംഗികവേഴ്ചയിലേര്‍പ്പെടു 








യ്ക്കുവേണ്ടി യാഗപീഠം ഉണ്ടാക്കുവാനും കുറേ 
കല്ലുകള്‍ ഉപയോഗിക്കണം. ഈ കല്ലുകള്‍ മുറി 
ക്കാന്‍ ഇരുമ്പായുധങ്ങള്‍ ഉപയോഗിക്കരുത്‌. 
നിങ്ങളുടെ ദൈവമാകുന്ന യഹോവയ്ക്കു 
യാഗപീഠമുണ്ടാക്കാ൯ ചെത്തുകല്ലുകളും ഉപ 


ന്നവ൯ ശവ ിക്കപ്പെട്ടവന്‍. കാരണം അവന്‍ 
തന്‍െറ പിതാവിന്‌ അപമാനമുണ്ടാക്കുന്നു!” 
“അപ്പോള്‍ എല്ലാവരും പറയണം, “ആമേന്‍? 
21“ലേവ്യര്‍ പറയണം, ‘ഏതെങ്കിലും തരത്തില്‍ 
പ്പെട്ട മൃഗങ്ങളുമായി ലൈംഗികവേഴ്ചയിലേര്‍ 
പ്പെടുന്നവന്‍ ശപിക്കപ്പെട്ടവന്‍!” “അപ്പോള്‍ 





യോഗിക്കരുത്‌. ഈ യാഗപീഠത്തില്‍ നിങ്ങളുടെ 


എല്ലാവരും പറയണം, “ആമേന്‍! '22“ലേവ്യര്‍ 


203 


പറയണം, “സ്വന്തം സഹോദരിയുമായോ 
അര്‍ദ്ധസഹോദരിയുമായോ ലൈംഗികബന്ധ 
ത്തിലേര്‍പ്പെടുന്നവ൯ന്‍ ശപിക്കപ്പെട്ടവന്‍!” 
“അപ്പോള്‍ എല്ലാവരും പറയണം, 'ആമേ൯! 
'23“ലേവ്യര്‍ പറയണം, “'ഭാര്യാമാതാവുമായി 
ലൈംഗികബന്ധത്തിലേര്‍പ്പെടുന്നവ൯ന്‍ ശപി 
ക്കപ്പെട്ടവ൯! “അപ്പോള്‍ എല്ലാവരും പറയണം, 
“ആമേന്‍!” ലേവ്യര്‍ പറയണം, “മറ്റൊരാളെ 
കൊല്ലുന്നവന്‍ പിടിക്കപ്പെട്ടില്പെങ്കില്‍പോലും 
ശപിക്കപ്പെട്ടവന്‍! “അപ്പോള്‍ എല്ലാവരും പറ 
യണം, “ആമേന്‍? 25*ലേവ്യര്‍ പറയണം, “നിഷ്ക 
ഉങ്കനായ ഒരാളെ പണം വാങ്ങി കൊല്ലുന്നവന്‍ 
ശപിക്കപ്പെട്ടവന്‍!” “അപ്പോള്‍ എല്ലാവരും പറ 
യണം, “ആമേന്‍!” 2ട്ലേവ്യര്‍ പറയണം, “ഈ 
നിയമത്തെ പിന്തുണയ്ക്കാത്തവനും അംഗീക 
രിക്കാത്തവനും ശപിക്കപ്പെട്ടവന്‍!" “അപ്പോള്‍ 
എല്ലാവരും പറയണം, “ആമേന്‍!” 























നിയമം അനുസരിക്കുന്നതിനുള്ള 
അനുഗ്രഹങ്ങള്‍ 
“ഇനി, നിങ്ങള്‍ നിങ്ങളുടെ ദൈവമാ 

28 കുന്ന യഹോവയെ അനുസരിക്കാന്‍ 
ജാഗ്രത പുലര്‍ത്തുകയും അവന്‍െറ കല്പനകള്‍ 
അനുസരിക്കുകയും ചെയ്താല്‍ നിങ്ങളുടെ 
ദൈവമാകുന്ന യഹോവ നിങ്ങളെ ഭൂമിയി 
ലുള്ള എല്ലാ രാഷ്ട്രങ്ങള്‍ക്കുംമേല്‍ ആക്കിത്തീര്‍ 
ക്കും. നിങ്ങളുടെ ദൈവമാകുന്ന യഹോവയെ 
നിങ്ങള്‍ അനുസരിച്ചാല്‍ ഇനി പറയുന്ന അനു 
ഗ്രഹങ്ങളെല്ലാം നിങ്ങള്‍ക്കു ലഭിക്കുകയും അവ 
നിങ്ങളുടേതാവുകയും ചെയ്യും: 

3നഗരത്തിലും വയലിലും 
നിങ്ങളെ അനുഗ്രഹിക്കും. 

യഹോവ നിങ്ങളെ അനുഗ്രഹിക്കുകയും 
അനേകം കുട്ടികളെ നല്‍കുകയും ചെയ്യും. 
അവന്‍ നിങ്ങളുടെ ഭൂമിയെ അനുഗ്രഹിക്കു 
കയും നിങ്ങള്‍ക്കു നല്ല വിളവു നല്‍കുകയും 
ചെയ്യും. നിങ്ങളുടെ മൃഗങ്ങളെ അവന്‍ അനുഗ്ര 
ഹിക്കുകയും അവയ്ക്ക്‌ അനേകം കുട്ടികളുണ്ടാ 
വാ൯ അനുവദിക്കുകയും ചെയ്യും. നിങ്ങളുടെ 
എല്ലാ പശുക്കിടാങ്ങളെയും കുഞ്ഞാടുകളെയും 
അവന്‍ അനുഗ്രഹിക്കും. നിങ്ങളുടെ കൊട്ടകളും 
പാത്രങ്ങളും യഹോവ അനുഗ്രഹിച്ച്‌ ഭക്ഷണം 
കൊണ്ടു നിറയ്ക്കും. യഹോവ നിങ്ങളെ എല്ലാ 
യ്പ്പോഴും നിങ്ങളുടെ എല്ലാ പ്രവൃത്തിയിലും 
അനുഗ്രഹിക്കും. 

"നിങ്ങള്‍ക്കെതിരെ യുദ്ധത്തിനു വരുന്ന 
നിങ്ങളുടെ ശത്രുക്കളെ തോല്പിക്കാന്‍ യഹോവ 
നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ശത്രുക്കള്‍ 
നിങ്ങള്‍ക്കെതിരെ ഒരു വഴിയിലൂടെ വരികയും 
ഏഴു വഴികളിലൂടെ തിരിച്ചോടുകയും ചെയ്യും. 

8യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച്‌ നിങ്ങ 
ളുടെ പത്തായങ്ങള്‍ നിറയ്ക്കും. നിങ്ങള്‍ 
ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അവന്‍ നിങ്ങ 
ളെ അനുഗ്രഹിക്കും. അവന്‍ നിങ്ങള്‍ക്കു തരുന്ന 
ദേശത്ത്‌ നിങ്ങളുടെ ദൈവമാകുന്ന യഹോവ 
നിങ്ങളെ അനുഗ്രഹിക്കും. അവന്‍ വാഗ്ദാനം 
ചെയ്തതുപോലെ യഹോവ നിങ്ങളെ അവ 
ന്‍െറ സ്വന്തം വിശുദ്ധജനതയാക്കും. നിങ്ങളുടെ 
ദൈവമാകുന്ന യഹോവയെ നിങ്ങള്‍ പിന്തുടരു 
കയും അവന്‍െറ കല്പനകള്‍ അനുസരിക്കുകയും 
ചെയ്താല്‍ അവന്‍ ഇങ്ങനെയൊക്കെ ചെയ്യും. 
10അപ്പ്പോള്‍ നിങ്ങള്‍ യഹോവയുടെ നാമത്തില്‍ 
വിളിക്കപ്പെടുന്നതായി ആ ദേശത്തിലുള്ള 





യഹോവ 














ആവര്‍ത്തനം 27:23-28:22 


എല്ലാവരും കാണും. അവര്‍ നിങ്ങളെ ഭയപ്പെ 
ടുകയും ചെയ്യും. 

1“യഹോവ നിങ്ങള്‍ക്കു ധാരാളം നന്മകള്‍ 
നല്‍കും. അവന്‍ നിങ്ങള്‍ക്ക്‌ ധാരാളം കുട്ടികളെ 
തരും. നിങ്ങളുടെ പശുക്കള്‍ക്ക്‌ അനേകം കിടാ 
ങ്ങളെ നല്‍കും. നിങ്ങള്‍ക്കു നല്‍കുമെന്ന്‌ 
യഹോവ നിങ്ങളുടെ പൂര്‍വ്വികന്മാര്‍ക്ക്‌ നല്‍ 
കിയ വാഗ്ദാനമനുസരിച്ച്‌ ആ ഭൂമിയില്‍ 
അവന്‍ നല്ല വിളവു നല്‍കും. 1യഹോവ 
തന്‍െറ ധന്യമായ അനുഗ്രഹങ്ങളുടെ കലവറ 
തുറക്കും. നിങ്ങളുടെ ഭൂമിയില്‍ യഹോവ യഥാ 
സമയം മഴ പെയ്യിക്കും. യഹോവ എല്ലാ പ്രവൃ 
ത്തികളിലും നിങ്ങളെ അനുഗ്രഹിക്കും. അനേകം 
ജനതകള്‍ക്കു കടം കൊടുക്കുവാനും പണം 
നിങ്ങള്‍ക്കുണ്ടാകും. നിങ്ങള്‍ക്കാകട്ടെ അവരില്‍ 
നിന്നും ഒന്നും കടം വാങ്ങേണ്ടിയും വരില്ല. 
13യഹോവ നിങ്ങളെ തലയെപ്പോലെയാണ്‌ 
ആക്കുന്നത്‌, വാലിനെപ്പോലെയല്പ. നിങ്ങള്‍ 
ഒരന്നതൃത്തിലായിരിക്കും, താഴ്ചയിലല്ല. ഞാന്‍ 
നിങ്ങളോട്‌ ഇന്നു പറയുന്ന, നിങ്ങളുടെ ദൈവ 
മാകുന്ന യഹോവയുടെ കല്പനകള്‍ നിങ്ങള്‍ 
ചെവിക്കൊണ്ടാലേ അങ്ങനെ സംഭവിക്കൂ. ഈ 
കല്പനകള്‍ നിങ്ങള്‍ ശ്രദ്ധയോടെ അനുസരി 
ക്കണം. 1ഞാ൯ നിങ്ങള്‍ക്കിന്നു നല്‍കുന്ന വചന 
ങ്ങളില്‍ ഒന്നില്‍നിന്നുപോലും വൃതിചലിക്ക 
രുത്‌. ഈ വചനങ്ങളെ വിട്ട്‌ വലത്തോട്ടോ 
ഇടത്തോട്ടോ നിങ്ങള്‍ തിരിയരുത്‌. മറ്റു ദൈവ 
ങ്ങളെ പിന്തുടരുകയോ അവരെ ശുശ്രൂഷിക്കു 
കയോ ചെയ്യുരുത്‌. 




















നിയമം അനുസരിക്കാത്ത 
തിനുള്ള ശാപങ്ങള്‍ 

15“നിങ്ങളുടെ ദൈവമാകുന്ന യഹോവ നിങ്ങ 
ളോടു പറയുന്ന കാര്യങ്ങള്‍ക്ക്‌ നിങ്ങള്‍ ചെവി 
കൊടുക്കാതിരുന്നാല്‍- ഞാന്‍ നിങ്ങളോടിന്നു 
പറയുന്ന കല്പനകളും നിയമങ്ങളും നിങ്ങള്‍ 
അനുസരിക്കാതിരുന്നാല്‍- ഈ ദുരിതങ്ങള്‍ 
നിങ്ങള്‍ക്കു സംഭവിക്കും: 16*നഗരത്തിലും വയ 
ലിലും യഹോവ നിങ്ങളെ ശപിക്കും. 17നിങ്ങ 
ളുടെ കൂട്ടകളെയും പാത്രങ്ങളെയും യഹോവ 
ശപിക്കുകയും അവയിലൊന്നിലും ആഹാരമി 
ല്ലാതാവുകയും ചെയ്യും. 1യഹോവ നിങ്ങളെ 
ശപിക്കുകയും നിങ്ങള്‍ക്ക്‌ അധികം കുട്ടികളു 
ണ്ടാകാതിരിക്കുകയും ചെയ്യും. അവന്‍ നിങ്ങ 
ളുടെ ഭൂമിയെ ശപിക്കുകയും നിങ്ങള്‍ക്കു നല്ല 
വിളവ്‌ ലഭിക്കാതാവുകയും ചെയും. അവന്‍ 
നിങ്ങളുടെ മൃഗങ്ങളെ ശപിക്കുകയും അവയ്ക്ക്‌ 
കൂട്ടികളുണ്ടാവാതാവുകയും ചെയ്യും. നിങ്ങ 
ളുടെ മുഴുവന്‍ പശുക്കുട്ടികളെയും കുഞ്ഞാടു 
കളെയും അവന്‍ ശപിക്കും. 19എല്പായ്‌പ്പോഴും 
നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും യഹോവ 
നിങ്ങളെ ശപിക്കും. 

20“നിങ്ങള്‍ തിന്മ ചെയുകയും യഹോവയില്‍ 
നിന്ന്‌ വ്യതിചലിക്കുകയും ചെയ്താല്‍ അവന്‍ 
നിങ്ങള്‍ക്കു ദുരിതങ്ങള്‍ വരുത്തും. നിങ്ങള്‍ക്ക്‌ 
എല്ലാ പ്രവൃത്തികളിലും നിരാശയും കുഴപ്പങ്ങ 
ളുമുണ്ടാകും. നിങ്ങള്‍ വളരെ വേഗം പൂര്‍ണ്ണ 
മായും നശിക്കുംവരെ അവന്‍ അതു തുടരും. 
നിങ്ങള്‍ അവനില്‍നിന്നും വ്യതിചലിച്ച്‌ അറ 
നെ ഉപേക്ഷിച്ചതിനാലാണ്‌ അവന്‍ അങ്ങനെ 
ചെയുന്നത്‌. മനിങ്ങള്‍ മരിക്കുംവരെ യഹോവ 
നിങ്ങള്‍ക്കു മാരകരോഗങ്ങള്‍ വരുത്തും. നിങ്ങള്‍ 
പോകുന്ന നാട്ടില്‍നിന്ന്‌ നിങ്ങള്‍ ഇല്ലാതാകുന്ന 
തുവരെ അതുണ്ടാകും. 2യഹോവ നിങ്ങളെ 

















ആവര്‍ത്തനം 28:23-48 


രോഗങ്ങള്‍, പനി, നീര്‍ക്കെട്ട്‌ എന്നിവകൊണ്ടു 
ശിക്ഷിക്കും. യഹോവ നിങ്ങള്‍ക്കു കൊടും ചുടു 
നല്‍കുകയും മഴയില്ലാതാക്കുകയും ചെയ്യും. 
ചൂടും രോഗവും മൂലം നിങ്ങളുടെ വിളവുകള്‍ 


204 


കാണുന്ന കാര്യങ്ങള്‍ നിങ്ങളെ ഭ്രാന്തരാക്കും! 
യഹോവ നിങ്ങളെ ഉണക്കാനാവാത്ത 
പൊള്ളല്‍കൊണ്ട്‌ ശിക്ഷിക്കും. നിങ്ങളുടെ മുട്ടു 
കളിലും കാലുകളിലുമായിരിക്കും ആ പൊള്ള 
ലുകള്‍. നിങ്ങളുടെ പാദംമൂതല്‍ തലവരെ ശരീര 








നശിക്കും. നിങ്ങള്‍ നശിപ്പിക്കപ്പെടുംവരെ ഈ 
ദുരിതങ്ങളൊക്കെ സംഭവിക്കും! 22ആകാശത്ത്‌ 
മേഘങ്ങളുണ്ടായിരിക്കയില്ല- മിനുക്കിയ ഓടു 
പോലെയിരിക്കും ആകാശം. നിങ്ങള്‍ക്കു കീഴി 
ലുള്ള ഭൂമി ഇരുമ്പു പോലെ ഉറച്ചതുമായിരി 
ക്കും. 24യഹോവ മഴ അയയ്ക്കാതിരിക്കുകയും 
മണലും പൊടിയും മാത്രം ആകാശത്തുനിന്നും 
വീഴുകയും ചെയ്യും. നിങ്ങള്‍ നശിക്കും വരെ 
അതു നിങ്ങളുടെ മേല്‍ വീണുകൊണ്ടിരിക്കും. 

25“നിങ്ങളുടെ ശത്രുക്കള്‍ നിങ്ങളെ തോല്ലി 
ക്കാന്‍ യഹോവ അനുവദിക്കും. നിങ്ങള്‍ ഒറ്റ 
വഴിയിലൂടെ ശത്രുക്കളോടേറ്റുമൂട്ടാന്‍ പോകുമെ 
ങ്കിലും ഏഴു വഴിയിലൂടെ നിങ്ങള്‍ അവരില്‍ 
നിന്നും ചിതറി ഓടും. നിങ്ങള്‍ക്കു സംഭവിക്കുന്ന 
ദുരിതങ്ങള്‍ ഭൂമിയിലുള്ള എല്ലാവരെയും ഭയ 
പ്പെടുത്തും. നിങ്ങളുടെ മൃതശരീരങ്ങള്‍ കാട്ടു 
മൃഗങ്ങള്‍ക്കും പക്ഷികള്‍ക്കും ആഹാരമാകും. 
നിങ്ങളുടെ മുതദേഹത്തിനടുത്തുനിന്നും അവ 
യെ ഭയപ്പെടുത്തി ഓടിക്കാന്‍ ആരുമുണ്ടാവില്ല. 

2 യഹോവ ഈജിപ്തുകാരുടെമേല്‍ ചെയ്‌ 
തതുപോലെ നിങ്ങളെയും പരുക്കള്‍ കൊണ്ടു 
ശിക്ഷിക്കും. മുഴകള്‍, മുറിവുകള്‍, ചിരങ്ങ്‌ തുട 
ങ്ങി ഭേദപ്പെടുത്താനാവാത്ത രോഗങ്ങള്‍ കൊ 
ണ്ട്‌ അവന്‍ നിങ്ങളെ ശിക്ഷിക്കും. യഹോവ 
നിങ്ങളെ ഉന്മാദംകൊണ്ട്‌ ശിക്ഷിക്കും. അവന്‍ 
നിങ്ങളെ അന്ധതകൊണ്ട്‌ സംഭ്രമിപ്പിക്കും. 
പകല്‍ വെളിച്ചത്തില്‍ നിങ്ങള്‍ക്ക്‌ അന്ധനെ 
പ്പോലെ തപ്പിത്തടയേണ്ടിവരും. നിങ്ങള്‍ എല്ലാ 
പ്രവൃത്തികളിലും Ss ae വീണ്ടും 
വീണ്ടും ജനങ്ങള്‍ നിങ്ങളെ മുറിവേല്ലിക്കുകയും 
നിങ്ങളുടെ സാധനങ്ങള്‍ മോഷ്ടിച്ചു കൊണ്ടു 
പോകുകയും ചെയ്യും. നിങ്ങളെ രക്ഷിക്കാന്‍ 
ആരും ഉണ്ടായിരിക്കുകയുമില്ല. 

30“നിങ്ങള്‍ക്ക്‌ ഒരു സ്ത്രീയുമായി വിവാഹം 
നിശ്ചയിക്കുമെങ്കിലും മറ്റൊരുവന്‍ അവളുമായി 
ലൈംഗികബന്ധങ്ങളുണ്ടാകും. നിങ്ങള്‍ ഒരു 
വീടുപണിയും. പക്ഷേ അതില്‍ നിങ്ങള്‍ താമ 
സിക്കുകയില്ല. നിങ്ങള്‍ മുന്തിരിത്തോട്ടം വച്ചു 
പിടിപ്പിക്കുമെങ്കിലും നിങ്ങള്‍ അതില്‍നിന്ന്‌ 
ഒന്നും ശേഖരിക്കുകയില്ല. 3ജനങ്ങള്‍ നിങ്ങളുടെ 
മുമ്പില്‍ വച്ച്‌ നിങ്ങളുടെ പശുക്കളെ കൊല്ലും. 
പക്ഷേ നിങ്ങളതിന്‍െറ മാംസം ഒട്ടും ഭക്ഷിക്കുക 
യില്ല. അവര്‍ നിങ്ങളുടെ കഴുതകളെ പിടിച്ചു 
കൊണ്ടുപോകും. അവയെ നിങ്ങള്‍ക്ക്‌ തിരികെ 
തരികയുമില്ല. നിങ്ങളുടെ ആടുകളെയും അവര്‍ 
പിടിച്ചു കൊണ്ടുപോകും. നിങ്ങളെ സഹായി 
ക്കാന്‍ ആരും ഉണ്ടാകുകയില്ല. 

നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെ 
യും പിടിച്ചുകൊണ്ടുപോകാ൯ന്‍ അന്യരാഷ്ട്ര 
ങ്ങള്‍ അനുവദിക്കപ്പെടും. നിങ്ങള്‍ നിങ്ങളുടെ 
കുട്ടികള്‍ക്കായി എന്നും തിരച്ചില്‍ നടത്തും. 
നിങ്ങളുടെ കണ്ണുകള്‍ ക്ഷീണിച്ച്‌ അന്ധമായി 
ത്തീരും. നിങ്ങള്‍ തെരയുമെങ്കിലും നിങ്ങള്‍ക്ക 
വരെ കണ്ടെത്താനാവില്ല. ദൈവം നിങ്ങളെ 
സഹായിക്കുകയുമില്ല. 

33“നിങ്ങള്‍ക്കറിയില്ലാത്ത ഒരു ജനത നിങ്ങ 
ളുടെ വിളവുകളും നിങ്ങള്‍ അദ്ധ്വാനിച്ചുണ്ടാ 
ക്കിയ സാധനങ്ങളും എടുത്തു കൊണ്ടുപോകും. 
അവര്‍ നിങ്ങളെ ശകാരിക്കുകയും നിങ്ങളോട്‌ 
മോശമായി പെരുമാറുകയും ചെയ്യും. 34നിങ്ങള്‍ 








ത്തിന്‍െറ എല്ലാ ഭാഗങ്ങളിലും ആ പൊള്ളലു 
കള്‍ ഉണ്ടാകും. 

36“യഹോവ നിങ്ങളെയും നിങ്ങളുടെ രാജാ 
വിനെയും ദൂരെ നിങ്ങള്‍ക്കറിയാത്ത ഒരു രാജ്യ 
ത്തേക്ക്‌ ഓടിക്കും. നിങ്ങളും നിങ്ങളുടെ പൂര്‍വ്വി 
കന്മാരും ഒരിക്കലും ആ രാജ്യം കണ്ടിട്ടില്ല. 
അവിടെ നിങ്ങള്‍ കല്ലിലും തടിയിലുമുണ്ടാ 
ക്കിയ വ്യാജദൈവങ്ങളെ ശുശ്രൂഷിക്കും. 37യ 
ഹോവ നിങ്ങളെ അയയ്ക്കുന്ന രാജ്യങ്ങളില്‍ 
നിങ്ങള്‍ക്കുണ്ടാകുന്ന ദുരിതങ്ങളില്‍ ജനങ്ങള്‍ 
ആഘാതമേറ്റപോലെയാകും. അവര്‍ നിങ്ങളെ 
പരിഹസിക്കുകയും നിങ്ങളെപ്പറ്റി ദുഷിച്ചു പറ 
യുകയും ചെയ്യും. 





പരാജയത്തിനുള്ള ശാപം 

38“നിങ്ങളുടെ വയലുകള്‍ ധാരാളം ധാന്യം 
വിളയിക്കും. പക്ഷേ നിങ്ങളുടെ വിളവെടുപ്പ്‌ 
കുറച്ചേ ഉണ്ടാകൂ. കാരണം, നിങ്ങളുടെ വിളവു 
കള്‍ വെട്ടുക്കിളികള്‍ തിന്നും. 39നിങ്ങള്‍ മുന്തിരി 
ത്തോട്ടങ്ങള്‍ വച്ചു പിടിപ്പിക്കുകയും അവയില്‍ 
കഠിനാദ്ധ്വാനം ചെയ്യുകയും ചെയ്യും. പക്ഷേ 
അതില്‍നിന്ന്‌ മുന്തിരി പറിക്കാനോ വീഞ്ഞു 
കുടിക്കാനോ നിങ്ങള്‍ക്കാവില്ല. കാരണം അവ 
യെല്ലാം പുഴുക്കള്‍ തിന്നു നശിപ്പിക്കും. 4നിങ്ങ 
ളുടെ ഭൂമിയിലെമ്പാടും ഒലിവുമരങ്ങളുണ്ടാകും. 
പക്ഷേ ഒലീവെണ്ണയുണ്ടാക്കാ൯ന്‍ നിങ്ങള്‍ക്കു 
കഴിയുകയില്ല. കാരണം അവ പൊഴിഞ്ഞു 
വീണ്‌ ചീഞ്ഞുപോകും. 4നിങ്ങള്‍ക്ക്‌ പുത്രന്മാ 
രും പുത്രിമാരും ഉണ്ടാകും. പക്ഷേ നിങ്ങള്‍ക്കവ 
രെ വളര്‍ത്താനാവില്ല. കാരണം അവരെ ചിലര്‍ 
പിടിച്ചുകൊണ്ടുപോകും. 4നിങ്ങളുടെ വയലു 
കളിലുള്ള മരങ്ങളും വെട്ടുക്കിളികള്‍ നശിപ്പി 
ക്കും. 33നിങ്ങള്‍ക്കിടയില്‍ വസിക്കുന്ന വിദേശി 
കള്‍ക്ക്‌ കൂടുതല്‍ ശക്തി ലഭിക്കും. നിങ്ങള്‍ക്കുള്ള 
ശക്തിയും നഷ്‌ടപ്പെടും. നിങ്ങള്‍ക്കു കടം തരാ 
നുള്ള പണം വിദേശികള്‍ക്കുണ്ടാകും. എന്നാല്‍ 
അവര്‍ക്കു കടം കൊടുക്കാന്‍ നിങ്ങള്‍ക്ക്‌ പണമു 
ണ്ടാകില്ല. തല ശരീരത്തെ നിയന്ത്രിക്കുംപോലെ 
അവര്‍ നിങ്ങളെ നിയന്ത്രിക്കും. നിങ്ങള്‍ വാലൂ 
പോലെയാകും. 

45“ഈ ശാപങ്ങളെല്ലാം നിങ്ങള്‍ക്കുണ്ടാകും. 
നിങ്ങള്‍ നശിക്കുംവരെ അവ നിങ്ങളെ പിന്തുട 
ര്‍ന്ന്‌ പിടിക്കുന്നുണ്ടാകും. കാരണം നിങ്ങളുടെ 
ദൈവമാകുന്ന യഹോവ പറഞ്ഞതൊന്നും 
നിങ്ങള്‍ ചെവിക്കൊണ്ടില്ല. അവന്‍ നിങ്ങള്‍ക്കു 
തന്ന കല്പനകളും നിയമങ്ങളും നിങ്ങള്‍ അനുസ 
രിച്ചില്പ. “നിങ്ങളെയും നിങ്ങളുടെ പി൯ഗാ 
മികളെയും ദൈവം വിധിച്ചു കഴിഞ്ഞുവെന്ന്‌ 
ഈ ശാപങ്ങള്‍ കാണിക്കും. നിങ്ങള്‍ക്കുണ്ടാ 
കുന്ന മഹാദുരിതങ്ങള്‍ ജനങ്ങളെ അത്ഭുതപ്പെ 
ടുത്തും. 

47“നിങ്ങളുടെ ദൈവമാകുന്ന യഹോവ നിങ്ങ 
ള്‍ക്കൂ ധാരാളം അനുഗ്രഹങ്ങള്‍ നല്‍കി. പക്ഷേ 
നിങ്ങള്‍ സന്തോഷത്തോടെയും സന്തുഷ്ടി 
യോടെയും അവനെ ശുശ്രൂഷിച്ചില്ല. അതി 
നാല്‍ യഹോവ നിങ്ങള്‍ക്കെതിരെ അയയ്ക്കുന്ന 
ശത്രുക്കളെ നിങ്ങള്‍ സേവിക്കും. നിങ്ങള്‍ വിശ 
ക്കുന്നവരും ദാഹിക്കുന്നവരും നഗ്നരും ദരിദ്ര 
രുമായിത്തീരും. യഹോവ നിങ്ങളുടെമേല്‍ എടു 

















205 


ത്തുമാറ്റാനാവാത്ത ഒരു ഭാരം കയറ്റി വയ്ക്കും. 
അവന്‍ നിങ്ങളെ നശിപ്പിക്കുംവരെ നിങ്ങള്‍ 
ആ ഭാരം ചുമക്കും. 


ശത്രുരാജ്യത്തിനുള്ള ശാപങ്ങള്‍ 
49“നിങ്ങള്‍ക്കെതിരെ യൂദ്ധം ചെയ്യാന്‍ 
യഹോവ വളരെ ദൂരെനിന്ന്‌ ഒരു ജനതയെ 
കൊണ്ടുവരും. നിങ്ങള്‍ക്കവരുടെ ഭാഷ മനസ്സി 
ലാവില്ല. ആകാശത്തുനിന്നും താഴ്ന്നു വരുന്ന 
ഒരു കഴുകനെപ്പോലെ അവര്‍ വേഗത്തിലെ 
ത്തും. അവര്‍ ക്രൂരന്മാരായിരിക്കും. അവര്‍ വൃദ്ധ 
ന്മാരെ ആദരിക്കുകയില്ല. കൊച്ചുകുട്ടികളോട്‌ 
അവര്‍ കരുണ കാട്ടുകയില്ല. അവര്‍ നിങ്ങ 
ളുടെ മൃഗങ്ങളെയും നിങ്ങള്‍ വളര്‍ത്തുന്ന ഭക്ഷ 
ണത്തെയും എടുത്തുകൊണ്ടുപോകും. നിങ്ങളെ 
നശിപ്പിക്കുംവരെ അവരെല്ലാം എടുത്തുകൊണ്ടു 
പോകും. അവര്‍ അല്പം പോലും ധാന്യമോ 
വീഞ്ഞോ എണ്ണയോ പശുക്കളെയോ ചെമ്മരി 
യാടുകളെയോ കോലാടുകളെയോ നിങ്ങള്‍ക്കു 
വേണ്ടി അവശേഷിപ്പിക്കില്ല. നിങ്ങളെ നശിപ്പി 
ക്കുംവരെ എല്ലാം അവര്‍ കൊണ്ടു പോകും. 
52*ആ ജനത നിങ്ങളെ വളഞ്ഞ്‌ നിങ്ങളുടെ 
നഗരങ്ങളെ ആക്രമിക്കും. നിങ്ങളുടെ നഗര 
ങ്ങള്‍ക്കു ചുറ്റും ഉയര്‍ന്ന ശക്തമായ മതിലുകള്‍ 
നിങ്ങളെ സംരക്ഷിക്കുമെന്നാണ്‌ നിങ്ങള്‍ കരുതു 
ന്നത്‌. പക്ഷേ ആ മതിലുകള്‍ തകര്‍ന്നു വീഴും. 
നിങ്ങളുടെ ദൈവമാകുന്ന യഹോവ നിങ്ങ 
ള്‍ക്കു തരുന്ന ദേശത്തെമ്പാടുമുള്ള നഗരങ്ങള്‍ 
ശത്രു വളയുകയും ചെയ്യും. നിങ്ങള്‍ വളരെയ 
ധികം യാതനകള്‍ അനുഭവിക്കും. ശത്രു നിങ്ങ 
ളുടെ നഗരങ്ങള്‍ വളയും. അവര്‍ നിങ്ങളുടെ 
ഭക്ഷണം തടയും. നിങ്ങള്‍ക്ക്‌ വളരെ വിശക്കും. 
സ്വന്തം പുത്രന്മാരെയും പുത്രിമാരെയും തിന്ന 
ത്തക്ക വിശപ്പ്‌ നിങ്ങള്‍ക്കുണ്ടാകും- നിങ്ങളുടെ 
ദൈവമാകുന്ന യഹോവ നിങ്ങള്‍ക്ക്‌ നല്‍കിയ 
കുട്ടികളുടെ ശരീരങ്ങള്‍ നിങ്ങള്‍ തിന്നും. 
54“നിങ്ങള്‍ക്കിടയിലുള്ള ഏറ്റവും മാന്യനും 
ദയാലുവുമായ മനുഷ്യ൯ന്‍പോലും ക്രൂരനായി 
ത്തീരും. അവന്‍ മറ്റുള്ളവരോട്‌ ക്രൂരത കാണി 
ക്കും. താന്‍ ഏറ്റവുമധികം സ്നേഹിക്കുന്ന 
തന്‍െറ ഭാര്യയോട്‌ അവന്‍ ക്രൂരതകാട്ടും. ജീവി 
ച്ചിരിക്കുന്ന തന്‍െറ മക്കളോടും അവന്‍ ക്രൂരനാ 
യിരിക്കും. 5ട്‌അവന്‍ തിന്നാന്‍ ഒന്നും ഇല്ലാത്ത 
തിനാല്‍ സ്വന്തം കുട്ടികളെ അവന്‍ തിന്നും. 
ആ മാംസം മറ്റാരോടും-തന്‍െറ സ്വന്തം കുടുംബ 
ക്കാരോടു പോലും-അവന്‍ പങ്കുവയ്ക്കില്ല! ഈ 
ദുരിതങ്ങളെല്ലാം നിങ്ങളുടെ ശത്രുക്കള്‍ നിങ്ങ 
ളുടെ നഗരങ്ങളെ വളഞ്ഞ്‌ നിങ്ങള്‍ക്ക്‌ യാതന 
കളുണ്ടാകുമ്പോഴാണ്‌ സംഭവിക്കുക. 
56“നിങ്ങള്‍ക്കിടയിലുള്ള ഏറ്റവും മാന്യയും 
ദയാലുവുമായ സ്ത്രീ ക്രൂരയായിത്തീരും. ആര്‍ 
ദ്രതയും മാന്യതയും മൂലം ഭൂമിയില്‍ കാല്‍ 
ചവിട്ടി നടക്കാന്‍ പോലും കൂട്ടാക്കാത്തവളാണ 
വള്‍. പക്ഷേ അവള്‍ താന്‍ വളരെ സ്നേഹി 
ക്കുന്ന തന്‍െറ ഭര്‍ത്താവിനോട്‌ ക്രൂരത കാട്ടും. 
തന്‍െറ സ്വന്തം പുത്രനോടും പുത്രിയോടും 
അവള്‍ ക്രൂരത കാട്ടും. അവള്‍ രഹസ്യമായി 
ഒരു കുഞ്ഞിന്‌ ജന്മമേകും. ആ ശിശുവിനെയും 
അതോടൊപ്പം തന്‍െറ ശരീരത്തില്‍നിന്നു വരു 
ന്ന എല്ലാ സാധനങ്ങളെയും അവള്‍ ഭക്ഷിക്കും. 
നിങ്ങളുടെ ശത്രുക്കള്‍ നിങ്ങളുടെ നഗരങ്ങള്‍ 
വളഞ്ഞ്‌ നിങ്ങള്‍ക്കു യാതനകള്‍ ഉണ്ടാക്കാന്‍ 
വരുമ്പോള്‍ ഇതെല്ലാം സംഭവിക്കും. 























ആവര്‍ത്തനം 28:49-29:1 


58“ണഇന പുസ്തകത്തിലെഴുതിയിരിക്കുന്ന 
എല്ലാ കല്പനകളും വചനങ്ങളും നിങ്ങള്‍ അനു 
സരിക്കണം. ദൈവമായ യഹോവയുടെ മഹത്വ 
പൂര്‍ണ്ണവും ഭീതിദായകവുമായ നാമത്തെ 
നിങ്ങള്‍ ആദരിക്കണം. നിങ്ങള്‍ അവ അനുസ 
രിച്ചില്ലെങ്കില്‍, 5യഹോവ നിങ്ങള്‍ക്കും നിങ്ങ 
ളുടെ പി൯ഗാമികള്‍ക്കും ധാരാളം യാതനകള്‍ 
നല്‍കും. നിങ്ങളുടെ യാതനകളും രോഗങ്ങളും 
ഭീകരമായിരിക്കും. ഇനജിപ്തില്‍ നിങ്ങള്‍ 
അനേകം യാതനകളും രോഗങ്ങളും കണ്ടു. അത്‌ 
നിങ്ങളെ ഭയപ്പെടുത്തുകയും ചെയ്തു. 
യഹോവ ആ ദുരിതങ്ങളെ നിങ്ങള്‍ക്കെതിരായി 
കൊണ്ടുവരും! 6ഉപദേശങ്ങളുടേതായ ഈ 
പുസ്തകത്തിലെഴുതിയിട്ടില്ലാത്ത യാതനകളും 
രോഗങ്ങളും പോലും യഹോവ കൊണ്ടുവരും. 
നിങ്ങള്‍ നശിക്കുംവരെ അവന്‍ ഇത്‌ തുടരും. 
നിങ്ങള്‍ക്ക്‌ ആകാശത്ത്‌ നക്ഷത്രങ്ങള്‍ പോലെ 
ആളുകളുണ്ടാകാം. പക്ഷേ നിങ്ങളില്‍ കുറച്ചു 
പേര്‍ മാത്രമേ അവശേഷിക്കൂ. കാരണം നിങ്ങ 
ളുടെ ദൈവമാകുന്ന യഹോവയെ നിങ്ങള്‍ 
ചെവിക്കൊണ്ടില്ല. 

“നിങ്ങളുടെ രാഷ്ട്രത്തെ ഉണര്‍ത്തുവാനും 
നിങ്ങളോട്‌ നന്മ കാണിക്കുവാനും യഹോവ 
യ്ക്ക്‌ സന്തോഷമാണ്‌. അതുപോലെ തന്നെ 
നിങ്ങളെ നശിപ്പിച്ച്‌ ഇല്ലാതാക്കുവാനും യഹോ 
വയ്ക്ക്‌ സന്തോഷമായിരിക്കും. നിങ്ങള്‍ ആ 
ദേശം നിങ്ങളുടേതാക്കുവാന്‍ പോകുകയാണ്‌. 
പക്ഷേ ജനങ്ങള്‍ നിങ്ങളെ അവിടെനിന്നും 
പുറത്താക്കും! യഹോവ ലോകത്തിലെ മറ്റു 
ജനങ്ങള്‍ക്കിടയില്‍ നിങ്ങളെ ചിതറിക്കും. ഭൂമി 
യുടെ ഒരറ്റത്തുനിന്നും മറ്റേ അറ്റത്തേക്ക്‌ 
യഹോവ നിങ്ങളെ ചിതറിക്കും. അവിടെ കല്ലു 
കൊണ്ടും മരം കൊണ്ടുമുണ്ടാക്കിയ വ്യാജദൈവ 
ങ്ങളെ നിങ്ങള്‍ ശുശ്രൂഷിക്കും. നിങ്ങളോ നിങ്ങ 
ളുടെ പൂര്‍വ്വികന്മാരോ ഒരിക്കലും ആരാധിച്ചി 
ട്ടില്ലാത്ത വ്യാജദൈവങ്ങളാണവര്‍. 

“ണന ജനതകള്‍ക്കിടയില്‍ നിങ്ങള്‍ക്കൊരു 
സമാധാനവും ഉണ്ടാവില്ല. നിങ്ങള്‍ക്കു വിശ്രമി 
ക്കാന്‍ ഒരിടവും കാണുകയില്ല. യഹോവ നിങ്ങ 
ളുടെ മനസ്സില്‍ ഉല്‍ക്കണ്ഠ നിറയ്ക്കും. നിങ്ങ 
ളുടെ കണ്ണുകള്‍ക്ക്‌ ക്ഷീണം തോന്നും. നിങ്ങളുടെ 
മനസ്സ്‌ നിരാശകൊണ്ടു നിറയും. നിങ്ങള്‍ 
അപകടത്തോടെയും സദാഭയത്തോടെയും 
ജീവിക്കും. രാത്രിയിലും പകലും നിങ്ങള്‍ ഭയ 
ക്കും. നിങ്ങള്‍ക്കൊരിക്കലും ജീവിതം സുരക്ഷിത 
മാണെന്ന തോന്നലുണ്ടാവില്ല. ഒപ്രഭാതത്തില്‍ 
“വൈകുന്നേരമായെങ്കില്‍ എന്നു ഞാന്‍ ആശി 
ക്കുന്നു. എന്നു നിങ്ങള്‍ പറയും! വൈകുന്നേര 
മാകട്ടെ, “പ്രഭാതമായെങ്കില്‍' എന്നും പറയും! 
നിങ്ങളുടെ ഉള്ളിലുള്ള ഭയംകൊണ്ടും നിങ്ങള്‍ 
കാണുന്ന ഭീകര കാര്യങ്ങള്‍ കൊണ്ടുമാണിത്‌. 
യഹോവ നിങ്ങളെ കപ്പലുകളില്‍ ഈജി 
പ്തിലേക്ക്‌ മടക്കി അയയ്ക്കും. നിങ്ങള്‍ക്ക്‌ ഒരി 
ക്കലും അങ്ങോട്ടു പോകേണ്ടിവരില്ല എന്നു 
ഞാന്‍ പറഞ്ഞെങ്കിലും യഹോവ നിങ്ങളെ 
അങ്ങോട്ടയയ്ക്കും. ഈജിപ്തില്‍ നിങ്ങള്‍ 
സ്വയം ശത്രുക്കള്‍ക്ക്‌ അടിമകളായി വില്ക്കാന്‍ 
ശ്രമിക്കും. പക്ഷേ ആരും നിങ്ങളെ വാങ്ങു 
കയില്ല!” 











മോവാബിലെ കരാര്‍ 
ഹോരേബുപര്‍വ്വതത്തില്‍ വച്ച്‌ യഹോവ 
29 യിസ്രായേല്‍ജനതയുമായി ഒരു കരാറു 
ണ്ടാക്കി. ആ കരാര്‍ കൂടാതെ അവരുമായി, 


ആവര്‍ത്തനം 29:2-29 


അവര്‍ മോവാബിലായിരിക്കെ മറ്റൊരു കരാര്‍ 
കൂടിയുണ്ടാക്കാന്‍ യഹോവ മോശെയോടു 
കല്പിക്കുകയും ചെയ്തു. ഇതാണ്‌ ആ കരാര്‍. 
എല്ലാ യിസ്രായേലുകാരെയും മോശെ വിളി 
ച്ചു കൂട്ടി. അവന്‍ അവരോടു പറഞ്ഞു, “ഈജി 
പ്തില്‍ യഹോവ ചെയ്തതെല്ലാം നിങ്ങള്‍ 
കണ്ടു. ഫറവോനോടും അവന്‍െറ ഉദ്യോഗസ്ഥ 
ന്മാരോടും അവന്‍െറ രാജ്യത്തോടു മുഴുവനും 
ചെയ്ത കാര്യങ്ങളും നിങ്ങള്‍ കണ്ടു. “അവന്‍ 
അവര്‍ക്കു നല്‍കിയ വലിയ ദുരിതങ്ങള്‍ 
നിങ്ങള്‍ കണ്ടു. അവന്‍ ചെയ്ത അടയാളങ്ങളും 
അത്ഭൂതകൃത്യങ്ങളും നിങ്ങള്‍ കണ്ടു. “പക്ഷേ 
ഇന്നും എന്താണു സംഭവിച്ചതെന്ന്‌ നിങ്ങള്‍ 
മനസ്സിലാക്കുന്നില്ല. നിങ്ങള്‍ കണ്ടതും കേട്ടതും 
എന്താണെന്നറിയാന്‍ യഥാര്‍ത്ഥത്തില്‍ 
യഹോവ നിങ്ങളെ അനുവദിക്കുന്നില്ല. 
യഹോവ നിങ്ങളെ മരുഭൂമിയിലൂടെ നാല്പതു 
വര്‍ഷം നയിച്ചു. ആ സമയത്തൊന്നും നിങ്ങ 
ളുടെ വസ്ത്രങ്ങളോ ചെരുപ്പോ കീറിപ്പോയില്ല. 
നിങ്ങളുടെ കയ്യില്‍ ഭക്ഷണമുണ്ടായിരുന്നില്ല. 
നിങ്ങളുടെ കയ്യില്‍ വീഞ്ഞോ മറ്റെന്തെങ്കി 
ലുമോ കൂടിക്കാനുമുണ്ടായിരുന്നില്ല. പക്ഷേ 
യഹോവ നിങ്ങളെ പരിപാലിച്ചു. നിങ്ങളുടെ 
ദൈവമായ യഹോവ താനാണെന്നു ബോധ്യ 
പ്പെടുത്താനാണ്‌ അവനിങ്ങനെ ചെയ്തത്‌. 
നിങ്ങള്‍ ഈ സ്ഥലത്തേക്ക്‌ വന്നപ്പോള്‍ 
ഹെശ്ബോനിലെ സീഹോന്‍രാജാവും ബാശാ 
നിലെ ഓഗുരാജാവും നമുക്കെതിരെ യുദ്ധ 
ത്തിനു വന്നു. പക്ഷേ നമ്മള്‍ അവരെ തോല്ലി 
ച്ചു. അനന്തരം നമ്മള്‍ അവരുടെ ഭൂമി കയ്യടക്കി 
രൂബേന്‍െറയും ഗാദിന്‍െറയും കുടുംബങ്ങള്‍ക്കും 
മനശ്ശെയുടെ പകുതി കുടുംബത്തിനും നല്‍കി. 
ഈ കരാറിലെ എല്ലാ കല്പനകളും നിങ്ങള്‍ 
അനുസരിക്കുകയാണെങ്കില്‍ നിങ്ങളുടെ എല്ലാ 
പ്രവൃത്തികളിലും വിജയിക്കുന്നതു തുടരും. 
10“ഇന്ന്‌ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ദൈവ 
മാകുന്ന യഹോവയുടെ മുമ്പില്‍ നില്‍ക്കുക 
യാണ്‌. നിങ്ങളുടെ നേതാക്കളും നിങ്ങളുടെ 
ഉദ്യോഗസ്ഥന്മാരും നിങ്ങളുടെ മൂപ്പന്മാരും മറ്റെ 
ല്ലാവരും ഇവിടെയുണ്ട്‌. 1നിങ്ങളുടെ ഭാര്യമാരും 
കുട്ടികളും നിങ്ങള്‍ക്കിടയില്‍ വസിക്കുന്ന വിദേ 
ശികളും- നിങ്ങള്‍ക്കു വിറകു വെട്ടുന്നവരും 


























206 


അറപ്പുളവാക്കുന്ന സാധനങ്ങള്‍- തടിയിലും 
കല്ലിലും സ്വര്‍ണ്ണത്തിലും വെള്ളിയിലും അവരു 
ണ്ടാക്കിയ വിഗ്രഹങ്ങള്‍- നിങ്ങള്‍ കണ്ടു. 
18നമ്മുടെ ദൈവമാകുന്ന യഹോവയില്‍നിന്നും 
വ്യതിചലിക്കുന്ന ഒരു പുരുഷനോ സ്ത്രീയോ 
കുടുംബമോ ഗോത്രമോ ഇല്ലെന്ന്‌ ഉറപ്പുവരു 
ത്തുക. മറ്റു ജനതകളുടെ ദേവന്മാരെ ശുശ്രൂഷി 
ക്കാന്‍ ആരും പോകരുത്‌. അങ്ങനെ ചെയ്യുന്ന 
വര്‍ കയ്പുള്ളതും വിഷമയവുമായ ഫലങ്ങ 
മുള്ള വൃക്ഷങ്ങള്‍ പോലെയാണ്‌. 

19“ഈ ശാപങ്ങള്‍ കേട്ട ഒരുവന്‍ സ്വയം സമാ 
ധാനിച്ച്‌ ഇങ്ങനെ പറഞ്ഞേക്കാം, “എനിക്ക്‌ 
ഇഷ്ടമുള്ള കാര്യങ്ങള്‍ ഞാന്‍ ചെയ്യും. എനി 
ക്കൊരു കുഴപ്പവും വരികയുമില്ല.” അയാള്‍ക്കു 
മാത്രമല്ല എല്ലാവര്‍ക്കും -നീതിമാന്മാര്‍ക്കും 
പോലും -ദുരിതങ്ങള്‍ സംഭവിക്കും. 20-24അയാ 
ളോട്‌ യഹോവ ക്ഷമിക്കുകയില്ല. യഹോവ 
അയാളോട്‌ കോപിക്കുകയും അയാളെ താറുമാ 
റാക്കുകയും ചെയ്യും. യഹോവ അയാളെ ശിക്ഷി 
ക്കും. യഹോവ അയാളെ യിസ്രായേല്‍ ഗോത്ര 
ങ്ങളില്‍നിന്നും വേര്‍പെടുത്തും. യഹോവ അവ 
നെ പൂര്‍ണ്ണമായും നശിപ്പിക്കുകയും ചെയ്യും. 
ഈ പുസ്തകത്തിലെഴുതിയിരിക്കുന്ന എല്ലാ 
ദുരിതങ്ങളും അവനു സംഭവിക്കും. ഉപദേശങ്ങ 
ളുടെ ഈ പുസ്തകത്തില്‍ എഴുതിയിരിക്കുന്ന 
കരാറുകളുടെ ഭാഗമാണ്‌ അക്കാര്യങ്ങള്‍. 

മാ“ഭാവിയില്‍ നിങ്ങളുടെ പിന്‍ഗാമികളും 
വിദൂര രാഷ്ട്രങ്ങളില്‍ നിന്നുള്ള വിദേശികളും 
ഈ ഭൂമി എങ്ങനെ നശിപ്പിക്കപ്പെട്ടു എന്നറി 
യും. യഹോവ ഇതിലേക്കു കൊണ്ടുവന്ന രോഗ 
ങ്ങളെ അവര്‍ കാണും. മ്ദേശം മുഴുവന്‍ ഉപയോ 
ഗശൂന്യമാകും -കത്തുന്ന ഗന്ധകംകൊണ്ടു നശി 
പ്പിക്കപ്പെടുകയും ഉപ്പുകൊണ്ട്‌ മൂടുകയും 
ചെയ്യും. ദേശത്ത്‌ ഒന്നും കൃഷി ചെയ്തിട്ടുണ്ടാവി 
ല്ല. ഒന്നും വളരുന്നുണ്ടാവില്ല-കളകള്‍ പോലും. 
സോദോം, ഗോമേര, അദ്മാ, സെബോയിം 
എന്നിങ്ങനെ യഹോവ കടുത്ത കോപത്താല്‍ 
നശിപ്പിച്ച നഗരങ്ങളെപ്പോലെ ഇവിടവും 
നശിപ്പിക്കപ്പെടും. 

24“മറ്റു രാഷ്ട്രങ്ങള്‍ മുഴുവന്‍ ചോദിക്കും, “ഈ 
ദേശത്തോട്‌ യഹോവ എന്തിനാണിങ്ങനെ 
ചെയ്തത്‌? എന്തിനാണവന്‍ ഇത്ര കോപിച്ചത്‌?' 

















വെള്ളം കൊണ്ടുവരുന്നവരും- ഒക്കെയുണ്ട്‌. 12നി 
ങ്ങളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്‌ 
നിങ്ങളുടെ ദൈവമാകുന്ന യഹോവയുമായി 
ഒരു കരാറിലേക്കു പ്രവേശിക്കുന്നതിനാണ്‌. 
യഹോവ ഇന്നു നിങ്ങളുമായി ഈ കരാറുണ്ടാ 
ക്കും. 13ഈ കരാറിലൂടെ യഹോവ നിങ്ങളെ 
തന്‍െറ സ്വന്തം ജനതയാക്കും. അവന്‍ തന്നെ 
നിങ്ങളുടെ ദൈവമാകുകയും ചെയ്യും. അവന്‍ 
നിങ്ങളോടിതു പറഞ്ഞു. നിങ്ങളുടെ പൂര്‍വ്വിക 
രായ അബ്രഹാം, യാക്കോബ്‌, യിസ്ഹാകക്ക്‌, 
എന്നിവരോട്‌ അവനിത്‌ വാഗ്ദാനം ചെയ്തി 
രുന്നു. 4നിങ്ങളുമായി മാത്രമല്ല ഈ വാഗ്ദാന 
ങ്ങളോടൊപ്പമുള്ള കരാര്‍ യഹോവയുണ്ടാക്കു 
ന്നത്‌. [നമ്മുടെ ദൈവമായ യഹോവയുടെ 
മുമ്പില്‍ ഇന്നു കൂടിയിരിക്കുന്ന നമ്മളോടെല്ലാം 
കൂടിയാണ്‌ ഈ കരാര്‍ അവന്‍ ഉണ്ടാക്കുന്നത്‌. 
എന്നാല്‍ ഇന്നു നമ്മോടൊപ്പമില്ലാത്ത നമ്മുടെ 
പിന്‍ഗാമികള്‍ക്കും കൂടി വേണ്ടിയാണ്‌ ഈ 
കരാര്‍. 1ഇജിപ്തില്‍ നമ്മള്‍ എങ്ങനെ ജീവി 
ച്ചുവെന്നത്‌ നിങ്ങള്‍ ഓര്‍മ്മിക്കണം. നമ്മുടെ 
മാര്‍ഗ്ഗത്തിലുള്ള രാജ്യങ്ങളിലൂടെ നാം എങ്ങനെ 
സഞ്ചരിച്ചു എന്നതും ഓര്‍മ്മിക്കുക. 17അവരുടെ 








ഉത്തരം ഇതായിരിക്കും: “അവരുടെ പൂര്‍വ്വിക 
രുടെ ദൈവമാകുന്ന യഹോവയുമായുള്ള 
കരാര്‍ അവര്‍ ലംഘിച്ചു. ഈജിപ്തില്‍നിന്നും 
മോചിപ്പിക്കപ്പെട്ടപ്പോള്‍ അവര്‍ യഹോവയു 
മായുണ്ടാക്കിയ കരാര്‍ അനുസരിക്കുന്നത്‌ 
അവര്‍ നിര്‍ത്തിവച്ചു. 2ജഞ്ഞിസ്രായേല്‍ജനത 
മുമ്പൊരിക്കലും ആരാധിക്കാത്ത മറ്റു ദൈവ 
ങ്ങളെ ശുശ്രൂഷിച്ചു തുടങ്ങി. ആ ദൈവങ്ങളെ 
ആരാധിക്കരുതെന്ന്‌ യഹോവ തന്‍െറ ജനങ്ങ 
ളോട്‌ ആവശ്യപ്പെട്ടിരുന്നു. 27അതിനാലാണ്‌ ആ 
ദേശത്തെ തന്‍റെ ജനതയോട്‌ യഹോവ ഇത്ര 
മാത്രം കോപിച്ചത്‌. അതിനാല്‍ അവന്‍ ഈ 
പുസ്തകത്തിലെഴുതിയിരിക്കുന്ന ശാപങ്ങള്‍ 
മൂഴുവന്‍ അവര്‍ക്കു നല്‍കി. യഹോവ അവ 
രോട്‌ വളരെ കോപിക്കുകയും അവരെ തകിടം 
മറിക്കുകയും ചെയ്തു. അതിനാല്‍ അവന്‍ 
അവരെ അവരുടെ നാട്ടില്‍നിന്നും പുറത്താക്കി. 
അവന്‍ അവരെ അവരിന്നു വസിക്കുന്ന മറ്റൊരു 
രാജ്യത്തേക്കു മാറ്റി.” 

29“നമ്മുടെ ദൈവമാകുന്ന യഹോവ രഹസ്യ 
മായി വയ്ക്കുന്ന ചില സംഗതികളുണ്ട്‌. അത്‌ 
അവനു മാത്രമേ അറിയൂ. പക്ഷേ ചില കാര്യ 




















207 


ഞങ്ങളെപ്പറ്റി അവന്‍ നമ്മളോടു പറഞ്ഞു! ആ 
ഉപദേശങ്ങള്‍ നമുക്കും നമ്മുടെ പിന്‍ഗാമികള്‍ 
ക്കും നിത്യമായി നല്‍കി! എക്കാലവും ആ നിയ 
മത്തിലുള്ള എല്ലാ കല്പനകളും നാം അനുസരി 
ക്കുകയും വേണം! 





യിസ്രായേലുകാര്‍ തങ്ങളുടെ 
ദേശത്തേക്കു മടങ്ങും 

“ഞാന്‍ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ 
3 നിങ്ങള്‍ക്കു സംഭവിക്കും. അനുഗ്രഹങ്ങ 
ളില്‍നിന്ന്‌ നിങ്ങള്‍ക്കു നന്മകളും ശാപങ്ങളില്‍ 
നിന്നു ദുരിതങ്ങളും ഉണ്ടാകും. നിങ്ങളുടെ 
ദൈവമാകുന്ന യഹോവ നിങ്ങളെ ദൂരെ മറ്റു 
രാഷ്ട്രങ്ങളിലേക്ക്‌ അയയ്ക്കും. അപ്പോള്‍ 
നിങ്ങള്‍ ഇക്കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കും. ആ 
സമയം നിങ്ങളും നിങ്ങളുടെ പിന്‍ഗാമികളും 
നിങ്ങളുടെ ദൈവമാകുന്ന യഹോവയുടെയടു 
ത്തേക്ക്‌ മടങ്ങും. നിങ്ങള്‍ പൂര്‍ണ്ണമനസ്സോടെ 
അവനെ പിന്തുടരുകയും ഞാ൯ നിങ്ങള്‍ക്കു 
ഇന്നു തന്ന കല്പനകള്‍ മുഴുവന്‍ അനുസരിക്കു 
കയും ചെയ്യും. 3അപ്പോള്‍ നിങ്ങളുടെ ദൈവമാ 
കുന്ന യഹോവ നിങ്ങളോടു കരുണകാട്ടും. 
യഹോവ നിങ്ങളെ വീണ്ടും സ്വതന്ത്രരാക്കും! 
നിങ്ങളെ ചിതറിച്ച രാഷ്ട്രങ്ങളില്‍നിന്നും 
അവന്‍ നിങ്ങളെ തിരികെ കൊണ്ടുവരും. ഭൂമി 
യൂടെ ഏറ്റവും അകലങ്ങളിലേക്ക്‌ നിങ്ങള്‍ അയ 
യ്ക്കപ്പെട്ടാല്‍ പോലും നിങ്ങളുടെ ദൈവമാ 
കുന്ന യഹോവ നിങ്ങളെ വിളിച്ചുകൂട്ടി അവി 
ടെനിന്നും കൊണ്ടുവരും. 5ടനിങ്ങളുടെ പൂര്‍വ്വിക 
ര്‍ക്കുണ്ടായിരുന്ന സ്ഥലത്തേക്ക്‌ യഹോവ നിങ്ങ 
ളെ കൊണ്ടുവരികയും ആ സ്ഥലം നിങ്ങളുടേ 
താവുകയും ചെയ്യും. യഹോവ നിങ്ങള്‍ക്കു നന്മ 
കള്‍ നല്‍കുകയും നിങ്ങള്‍ക്ക്‌ പൂര്‍വ്വികരേക്കാള്‍ 
കൂടുതല്‍ നന്മകളുണ്ടാവുകയും ചെയ്യും. നിങ്ങ 
ളുടെ പൂര്‍വ്വികര്‍ക്ക്‌ എക്കാലവുമുണ്ടായിരുന്ന 
തിലുമധികം ആളുകള്‍ നിങ്ങള്‍ക്കുണ്ടാകും. 
നിങ്ങളുടെ ദൈവമാകുന്ന യഹോവ നിങ്ങ 
ളെയും പിന്‍ഗാമികളെയും അവനെ അനുസരി 
ക്കേണ്ട നിലയിലാക്കും. അപ്പോള്‍ നിങ്ങള്‍ 
യഹോവയെ നിങ്ങളുടെ പൂര്‍ണ്ണ ഹൃദയത്തോ 
ടെ സ്നേഹിക്കും. നിങ്ങള്‍ ജീവിക്കുകയും 
ചെയ്യും! 7*അനന്തരം നിങ്ങളുടെ ദൈവമാകുന്ന 
യഹോവ ആ ദുരിതങ്ങളൊക്കെ നിങ്ങളുടെ 
ശത്രുക്കള്‍ക്കു വരുത്തും. കാരണം, അവര്‍ 
നിങ്ങളെ വെറുക്കുകയും നിങ്ങള്‍ക്കു കുഴപ്പങ്ങ 
ളുണ്ടാക്കുകയും ചെയ്യും. 8നിങ്ങള്‍ വീണ്ടും 
യഹോവയെ അനുസരിക്കും. ഞാന്‍ നിങ്ങള്‍ക്ക്‌ 
ഇന്നു നല്‍കുന്ന കല്പനകള്‍ നിങ്ങള്‍ അനുസരി 
ക്കുകയും ചെയ്യും. നിങ്ങളുടെ ദൈവമാകുന്ന 
യഹോവ നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും 
വിജയിപ്പിക്കും. അവന്‍ നിങ്ങള്‍ക്ക്‌ അനേകം 
കൂട്ടികളെ തന്ന്‌ അനുഗ്രഹിക്കും. അവന്‍ നിങ്ങ 
ളുടെ പശുക്കളെ അനുഗ്രഹിക്കും -അവയ്ക്ക്‌ 
അനേകം കൂട്ടികളുണ്ടാകും. അവന്‍ നിങ്ങളുടെ 
വയലുകളെ അനുഗ്രഹിക്കും. അവിടെ ധാരാളം 
വിളവുണ്ടാകും. ദൈവം നിങ്ങള്‍ക്ക്‌ നല്ലവനാ 
യിരിക്കും. നിങ്ങളുടെ പൂര്‍വ്വികരോട്‌ നന്മ കാട്ടു 
ന്നതില്‍ ആഹ്്റാദിച്ചതുപോലെ യഹോവ നിങ്ങ 
ളോട്‌ നന്മ കാട്ടുന്നതിലും ആഹ്റ്റാദിക്കും. 10പ 
ക്ഷേ നിങ്ങളുടെ ദൈവമാകുന്ന യഹോവ 
നിങ്ങളോടു ചെയ്യാന്‍ പറയുന്ന കാര്യങ്ങള്‍ 
നിങ്ങള്‍ ചെയ്യണം. നിങ്ങള്‍ അവന്‍െറ കല്പന 
കള്‍ അനുസരിക്കുകയും ഈ ഉപദേശങ്ങളുടെ 
പുസ്തകത്തില്‍ എഴുതി വച്ചിരിക്കുന്ന ചട്ട 























ആവര്‍ത്തനം 30:1-31:1 


ങ്ങള്‍ പിന്തുടരുകയും വേണം. നിങ്ങള്‍ നിങ്ങ 
ളുടെ പൂര്‍ണ്ണ മനസ്റ്റോടെയും ആത്മാവോടെ 
യും നിങ്ങളുടെ ദൈവമാകുന്ന യഹോവയെ 
അനുസരിക്കണം. അപ്പോള്‍ ഈ നന്മകള്‍ നിങ്ങ 
ള്‍ക്കൂ സംഭവിക്കും. 


ജീവിതമോ മരണമോ 

11“ഞാന്‍ നിങ്ങള്‍ക്ക്‌ ഇന്നു നല്‍കുന്ന ഈ 
കല്പന നിങ്ങള്‍ക്ക്‌ അതികഠിനമല്ല. അത്‌ എത്തി 
പ്പിടിക്കാനാവാത്തതുമല്പ. 1*ഞങ്ങള്‍ അതു കേട്ട 
അനുസരിക്കുന്നതിന്‌ സ്വര്‍ഗ്ഗത്തില്‍ ചെന്ന്‌ 
ആരാണ്‌ ഞങ്ങള്‍ക്കു വേണ്ടി അതു കൊണ്ടു 
വരിക” എന്നു നിങ്ങള്‍ പറയാന്‍ വേണ്ടി ഈ 
കല്പന സ്വര്‍ഗ്ഗത്തിലുമല്ല. 13ഈ കല്പന നിങ്ങള 
ങ്ങനെ പറയാനിട നല്‍കുന്ന വിധം കടലിനക്ക 
രെയുമല്ല, “ഞങ്ങള്‍ അവ കേട്ടനുസരിക്കുന്ന 
തിന്‌ കടലിനക്കരെ ചെന്ന്‌ ആരാണ്‌ ഞങ്ങള്‍ 
ക്കായി ഇതു കൊണ്ടുവരിക?” ഇല്ല, വചനം 
നിങ്ങള്‍ക്കു വളരെ അടുത്താണ്‌! അതു നിങ്ങ 
ളുടെ വായിലും ഹൃദയത്തിലൂമാണ്‌. അതിനാല്‍ 
നിങ്ങള്‍ക്ക്‌ അത്‌ അനുസരിക്കാം! 

15“ഇന്ന്‌ നിങ്ങള്‍ക്കു ജീവനും മരണവും നന്മ 
യും തിന്മയും ഏതു വേണമെങ്കിലും തെരഞ്ഞെ 
ടുക്കാന്‍ ഞാന്‍ അവസരം തരുന്നു. 1നിങ്ങളുടെ 
ദൈവമാകുന്ന യഹോവയെ അനുസരിക്കാന്‍ 
ഞാന്‍ ഇന്ന്‌ നിങ്ങളോടു കല്പിക്കുന്നു. അവനെ 
പിന്തുടരുവാനും അവന്‍െറ കല്പനകളും നിയമ 
ങ്ങളും ചട്ടങ്ങളും അനുസരിക്കുവാനും ഞാന്‍ 
നിങ്ങളോടു കല്പിക്കുന്നു. അപ്പോള്‍ നിങ്ങള്‍ 
ജീവിക്കുകയും നിങ്ങളുടെ ജനം വര്‍ദ്ധിക്കു 
കയും ചെയ്യും. നിങ്ങളുടെ ദൈവമാകുന്ന 
യഹോവ നിങ്ങള്‍ പ്രവേശിച്ച്‌ സ്വന്തമാക്കാന്‍ 
പോകുന്ന ദേശത്ത്‌ നിങ്ങളെ അനുഗ്രഹിക്കും. 
പക്ഷേ നിങ്ങള്‍ യഹോവയില്‍നിന്നും വ്യതി 
ചലിക്കുകയും അവനെ ചെവിക്കൊള്ളാന്‍ 
വിസമ്മതിക്കുകയും- മറ്റു ദൈവങ്ങളെ ആരാധി 
ക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യാന്‍ നയിക്കു 
പ്പെടുകയും- ചെയ്താല്‍, 1€നിങ്ങള്‍ നശിപ്പിക്ക 
പെടും. ഞാന്‍ നിങ്ങളെ താക്കീതു ചെയ്യുന്നു! 
നിങ്ങള്‍ യഹോവയില്‍നിന്നും വൃതിചലി 
ച്ചാല്‍, നിങ്ങള്‍ പ്രവേശിക്കാനും സ്വന്തമാ 
ക്കാനും തയ്യാറായിരിക്കുന്ന, യോര്‍ദ്ദാന്‍നദിക്ക്‌ 
എതിരെയുള്ള ഭൂമിയില്‍ നിങ്ങള്‍ അധികകാലം 
ജീവിക്കുകയില്ല. 
19“ഇന്നു ഞാന്‍ നിങ്ങള്‍ക്കു തെരഞ്ഞെടുക്കു 
വാന്‍ രണ്ടു വഴികള്‍ നല്‍കുന്നു. നിങ്ങളുടെ 
തെരഞ്ഞെടുപ്പിന്‌ സ്വര്‍ഗ്ഗവും ഭൂമിയും സാക്ഷി 
കളാകാന്‍ ഞാന്‍ ആവശ്യപ്പെടുന്നു. ജീവിതമോ 
മരണമോ നിങ്ങള്‍ക്കു തെരഞ്ഞെടുക്കാം. ആദ്യ 
ത്തേത്‌ ഒരനുഗ്രഹമായിരിക്കും. മറ്റേതാകട്ടെ ഒരു 
ശാപവും. അതിനാല്‍ ജീവിതത്തെ തെരഞ്ഞെ 
ടുക്കുക! അപ്പോള്‍ നിങ്ങളും നിങ്ങളുടെ കുട്ടി 
കളും ജീവിക്കും. നിങ്ങള്‍ നിങ്ങളുടെ ദൈവമാ 
കുന്ന യഹോവയെ സ്നേഹിക്കുകയും അവനെ 
അനുസരിക്കുകയും ചെയ്യുക. അവനെ ഒരി 
ക്കലും ഉപേക്ഷിക്കരുത്‌. കാരണം, യഹോവയാ 
കുന്നു നിങ്ങളുടെ ജീവന്‍. നിങ്ങളുടെ പൂര്‍വ്വിക 
രായ അബ്രഹാമിനും യിസ്ഹാക്കിനും യാക്കോ 
ബിനും താന്‍ വാഗ്ദാനം ചെയ്ത ദേശത്ത്‌ 
യഹോവ നിങ്ങള്‍ക്കു ദീര്‍ഘായുസ്സു. നല്‍കും.” 

















യോശുവ പുതിയ നേതാവ്‌ 
അനന്തരം മോശെ യിസ്രായേല്‍ജനത 
യോടാകെ ഈ വാക്കുകള്‍ പറയാന്‍ 


ആവര്‍ത്തനം 31:2-21 


പോയി. മോശെ അവരോടു പറഞ്ഞു, “എനി 
ക്കിപ്പോള്‍ നൂറ്റിയിരുപതു വയസ്സായി. ഇനി 
നിങ്ങളെ നയിക്കാന്‍ എനിക്കാവില്ല. യഹോവ 
എന്നോടു പറഞ്ഞു, “നീ യോര്‍ദ്ദാ൯നദി 
കുറുകെ കടക്കുകയില്ല.” 3പക്ഷേ നിങ്ങളുടെ 
ദൈവമാകുന്ന യഹോവ നിങ്ങളെ ആ നാട്ടി 
ലേക്ക്‌ നയിക്കും! ഈ രാഷ്ട്രങ്ങളെ യഹോവ 
നിങ്ങള്‍ക്കുവേണ്ടി നശിപ്പിക്കും. നിങ്ങള്‍ അവ 
രുടെ ഭൂമി അവരില്‍നിന്നു നേടും. പക്ഷേ യോ 
ശുവ നിങ്ങളെ നയിക്കണമെന്ന്‌ യഹോവ പറ 





ഞ്ഞു. 
4*അമോര്യരാജാക്കന്മാരായ സീഹോനെയും 
ഓഗിനെയും അവരുടെ രാജ്യങ്ങളെയും 


യഹോവ നശിപ്പിച്ചു. അതേ കാര്യങ്ങള്‍ 
യഹോവ നിങ്ങള്‍ക്കു വേണ്ടി വീണ്ടും ചെയ്യും! 
ഇന രാഷ്ട്രങ്ങളെ തോല്പിക്കാന്‍ യഹോവ 
നിങ്ങളെ സഹായിക്കും. ഞാന്‍ നിങ്ങളോടു 
ചെയ്യാന്‍ കല്ലിച്ച കാര്യങ്ങളെല്ലാം നിങ്ങള്‍ 
അവരോടു ചെയ്യണം. ശേക്തരും ധൈര്യശാലി 
കളും ആയിരിക്കുക. അവരെ ഭയക്കരുത്‌! 
കാരണം, നിങ്ങളുടെ ദൈവമാകുന്ന യഹോവ 
നിങ്ങളോടൊപ്പമുണ്ട. അവന്‍ നിങ്ങളെ കൈ 
വെടിയുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യില്ല.” 

"അനന്തരം മോശെ യോശുവയെ വിളിച്ചു. 
മോശെ, യോശുവയോടു സംസാരിക്കുന്നത്‌ 
യിസ്രായേലിലെ മുഴുവന്‍ ജനതയും നോക്കി 
നിന്നു, “ശക്തനും ധൈര്യവാനുമാകുക. അവ 
രുടെ പൂര്‍വ്വികന്മാര്‍ക്ക്‌ നല്‍കാമെന്ന്‌ യഹോവ 
വാഗ്ദാനം ചെയ്ത ഭൂമിയിലേക്ക്‌ ഈ ജന 
ങ്ങളെ നീ നയിക്കണം. ഈ ഭൂമി അവരുടെ 
സ്വന്തമാകുന്നതിന്‌ യിസ്രായേല്‍ജനതയെ നീ 
സഹായിക്കണം. യഹോവ നിന്നെ നയിക്കും. 
അവന്‍ സ്വയം നിന്നോടൊപ്പമുണ്ടാകും. അവന്‍ 
നിന്നെ കൈവെടിയുകയോ ഉപേക്ഷിക്കു 
കയോ ചെയ്യില്ല. വ്യാകുലപ്പെടരുത്‌. ഭയക്കുക 
യുമരുത്‌!” 











മോശെ ഉപദേശങ്ങള്‍ എഴുതുന്നു 

അനന്തരം മോശെ ഉപദേശങ്ങള്‍ എഴുതു 
കയും അത്‌ പുരോഹിതര്‍ക്കു നല്‍കുകയും 
ചെയ്തു. ലേവിയുടെ ഗോത്രക്കാരാണ്‌ പുരോ 
ഹിതന്മാര്‍. യഹോവയുടെ കരാറിന്‍െറ പെട്ട 
കം ചുമക്കുന്ന ജോലിയാണവരുടേത്‌. യിസ്രാ 
യേലിലെ എല്ലാ മൂപ്പന്മാര്‍ക്കും മോശെ ഉപദേ 
ശങ്ങള്‍ നല്‍കി. 10അനന്തരം മോശെ നേതാക്ക 
ളോടു സംസാരിച്ചു. അവന്‍ പറഞ്ഞു, “എല്ലാ 
ഏഴു വര്‍ഷത്തിന്‍െറയും അവസാനത്തില്‍, 
സ്വാതന്ത്രയത്തിനന്‍െറ വര്‍ഷത്തില്‍, കൂടാരത്തിരു 
നാളില്‍ ഈ കല്പനകള്‍ വായിക്കുക. 1അപ്പോള്‍ 
യിസ്രായേൽജനത മുഴുവന്‍ നിങ്ങളുടെ ദൈവ 
മാകുന്ന യഹോവയെ അവന്‍ തെരഞ്ഞെടു 
ക്കുന്ന വിശുദ്ധസ്ഥലത്തു വന്നു കാണണം. അന 
ന്തരം നിങ്ങള്‍ ഉപദേശങ്ങള്‍ ജനങ്ങള്‍ക്കു കേള്‍ 
ക്കത്തക്ക വിധത്തില്‍ വായിക്കണം. 12എല്ലാവ 
രെയും സ്ത്രീകള്‍, പുരുഷന്മാര്‍, കൊച്ചുകുഞ്ഞു 
ങ്ങള്‍, നിങ്ങളുടെ നഗരങ്ങളില്‍ ജീവിക്കുന്ന 
വിദേശികള്‍ അങ്ങനെ എല്ലാവരെയും വിളിച്ചു 
കൂട്ടണം. അവര്‍ ഉപദേശങ്ങള്‍ കേള്‍ക്കുകയും 
നിങ്ങളുടെ ദൈവമാകുന്ന യഹോവയെ ആദ 
രിക്കാന്‍ അവര്‍ പഠിക്കുകയും വേണം. അപ്പോള്‍ 
അവര്‍ക്ക്‌ ഉപദേശങ്ങളിലെ എല്ലാക്കാര്യങ്ങളും 
ചെയ്യാന്‍ കഴിയും. 3പിന്‍ഗാമികള്‍ക്ക്‌ ഉപദേശ 
ങ്ങള്‍ അറിയില്ലെങ്കില്‍ അവര്‍ അതു കേള്‍ക്ക 
ണം. നിങ്ങളുടെ ദൈവമാകുന്ന യഹോവയെ 











208 


ആദരിക്കാന്‍ നിങ്ങള്‍ പഠിക്കണം. നിങ്ങള്‍ 
നിങ്ങളുടെ രാജ്യത്തു ജീവിച്ചിരിക്കുന്ന കാല 
ത്തോളം അവര്‍ അവനെ ആദരിക്കണം. നിങ്ങള്‍ 
ഉടന്‍ തന്നെ യോര്‍ദ്ദാന്‍നദി കടന്ന്‌ ആ സ്ഥലം 
നിങ്ങളുടെ സ്വന്തമാക്കും.” 


യഹോവ മോശെയേയും യോശു 
വയേയും വിളിക്കുന്നു 

14യഹോവ മോശെയോടു പറഞ്ഞു, “നിന 
ക്കു മരിക്കുവാനുള്ള സമയമിതാ അടുത്തിരി 
ക്കുന്നു. യോശുവയേയും കൂട്ടി സമ്മേളനക്കൂടാര 
ത്തിനടുത്തെത്തുക. യോശുവയോട്‌ അവര്‍ 
ചെയ്യേണ്ട കാര്യങ്ങള്‍ പറയാം.” അതിനാല്‍ 
മോശെയും യോശുവയും സമ്മേളനക്കൂടാരത്തി 
ലേക്കു പോയി. 

യഹോവ ഒരു ഉയരം കൂടിയ മേഘത്തില്‍ 
കയറി കൂടാരത്തില്‍ പ്രതൃക്ഷപ്പെട്ടു. മേഘം 
കൂടാരത്തിന്‍െറ കവാടം മൂടിനിന്നു. യഹോവ 
മോശെയോടു പറഞ്ഞു, “നീ ഉടനെ മരിക്കും. 
നീ നിന്‍െറ പൂര്‍വ്വികരുടെയടുത്തേക്കു പോയ 
തിനുശേഷം ഇവര്‍ എന്നോട്‌ വിശ്വസ്തത 
പുലര്‍ത്തുകയില്ല. ഞാ൯ അവരുമായി ഉണ്ടാ 
ക്കിയ കരാര്‍ അവര്‍ ലംഘിക്കും. അവര്‍ എന്നെ 
ഉപേക്ഷിക്കുകയും അവര്‍ പോകുന്ന ദേശത്തെ 
വ്യാജദൈവങ്ങളെ ആരാധിക്കാന്‍ തുടങ്ങുകയും 
ചെയ്യും. 17അപ്പോള്‍ ഞാന്‍ അവരോട്‌ അത്യ 
ധികം കോപിക്കുകയും അവരെ ഉപേക്ഷിക്കുക 
യും ചെയ്യും. അവരെ സഹായിക്കാന്‍ ഞാന്‍ 
വിസമ്മതിക്കുകയും അവര്‍ നശിപ്പിക്കപ്പെടു 
കയും ചെയ്യും. ഭീകരമായ സംഗതികള്‍ അവര്‍ 
ക്കു സംഭവിക്കുകയും അവര്‍ക്ക്‌ അനേകം യാതന 
കള്‍ ഉണ്ടാകുകയും ചെയ്യും. അപ്പോള്‍ അവര്‍ 
പറയും, “നമ്മുടെ ദൈവം നമ്മോടൊച്പമില്ലാ 
ത്തതിനാലാണ്‌ ഈ ദുരിതങ്ങള്‍ നമുക്കു സംഭ 
വിച്ചത്‌.” 1$8അവരെ സഹായിക്കാന്‍ ഞാന്‍ 
വിസമ്മതിക്കും, എന്തെന്നാല്‍ അവര്‍ തിന്മ 
ചെയ്യുകയും മറ്റു ദൈവങ്ങളെ ആരാധിക്കു 
കയും ചെയ്തു. 

19“അതിനാാല്‍ ഈ ഗാനം എഴുതിയെടുക്കു 
കയും യിസ്രായേല്‍ജനതയെ അതു പഠിപ്പിക്കു 
കയും ചെയ്യുക. ഈ ഗാനം പാടാന്‍ അവരെ 
പഠിപ്പിക്കുക. അപ്പോള്‍ ഈ ഗാനം യിസ്രാ 
യേല്‍ ജനതയ്ക്കെതിരെ എനിക്ക്‌ സാക്ഷിയാ 
യിരിക്കും. 22അവരുടെ പൂര്‍വ്വികര്‍ക്കു നല്‍കാ 
മെന്ന്‌ ഞാന്‍ വാഗ്ദാനം ചെയ്ത, അനേകം 
നന്മകള്‍ നിറഞ്ഞ ഭൂമിയിലേക്കു ഞാനവരെ 
കൊണ്ടുപോകും. അവര്‍ക്കു തിന്നാനാഗ്രഹമു 
ള്ളതെല്ലാം കിട്ടുകയും ചെയ്യും. അവര്‍ക്ക്‌ ധന്യ 
മായ ഒരു ജീവിതമുണ്ടാകും. പക്ഷേ അപ്പോള്‍ 
അവര്‍ മറ്റു ദൈവങ്ങളിലേക്കു തിരിയുകയും 
അവരെ ആരാധിക്കുകയും ചെയ്യും. അവര്‍ 
എന്നില്‍നിന്ന്‌ വൃതിചലിക്കുകയും എന്‍െറ 
കരാര്‍ ലംഘിക്കുകയും ചെയ്യും. 2അനന്തരം 
അവര്‍ക്ക്‌ വലിയ ദുരിതങ്ങളുണ്ടാകും. അവര്‍ക്ക്‌ 
അനവധി യാതനകളും ഉണ്ടാകും. അപ്പോള്‍ 
അവരുടെ ജനത ആ ഗാനം ഓര്‍മ്മിക്കുകയും 
എത്ര തെറ്റായ മാര്‍ഗ്ഗത്തിലാണ്‌ തങ്ങള്‍ ജീവിക്കു 
ന്നതെന്ന്‌ അത്‌ അവര്‍ക്ക്‌ കാണിച്ചു കൊടുക്കു 
കയും ചെയ്യും. അവര്‍ക്കു നല്‍കാമെന്ന്‌ ഞാന്‍ 
വാഗ്ദാനം ചെയ്ത ഭൂമിയിലേക്ക്‌ ഇതേവരെ 
ഞാന്‍ അവരെ കൊണ്ടു പോയിട്ടില്ല. പക്ഷേ 
ഞാന്‍ അവിടെ എന്തു ചെയ്യാനാണുദ്ദേശിക്കു 
ന്നതെന്ന്‌ എനിക്കിപ്പോള്‍ത്തന്നെ അറിയാം.” 























209 


22അതിനാല്‍ ആ ദിവസം തന്നെ മോശെ 
ഗാനം എഴുതി. യിസ്രായേല്‍ജനതമയെ അവന്‍ 
ആ ഗാനം പഠിപ്പിക്കുകയും ചെയ്തു. 

23അനന്തരം യഹോവ നൂന്‍െറ പുത്രനായ 
യോശുവയോടു സംസാരിച്ചു. യഹോവ പറ 
ഞ്ഞു, “ശക്തനും ധൈര്യശാലിയുമായിരിക്കുക. 
യിസ്രായേല്‍ജനതയെ, അവര്‍ക്കു നല്‍കുമെന്ന്‌ 
ഞാന്‍ വാഗ്ദാനം ചെയ്ത ഭൂമിയിലേക്ക്‌ നീ 
നയിക്കണം. ഞാന്‍ നിന്നോടൊത്തുണ്ടായിരി 
ക്കുകയും ചെയും.” 





യിസ്രായേല്‍ജനതയെ മോശെ 
താക്കീതു ചെയുന്നു 

24മോശെ ഈ ഉപദേശങ്ങളെല്ലാം ഒരു പുസ്ത 
കത്തില്‍ എഴുതിവച്ചു. എഴുതിക്കഴിഞ്ഞപ്പോള്‍, 
2അവന്‍ യഹോവയുടെ കരാറിന്‍െറ പെട്ടകം 
ചുമക്കുന്നവരായ ലേവ്യര്‍ക്കി ഒരു കല്പന നല്‍കി. 
മോശെ പറഞ്ഞു, 26“ഉപദേശങ്ങളുടെ പുസ്ത 
കം എടുത്ത്‌ നിന്‍െറ ദൈവമാകുന്ന യഹോവ 
യുടെ കരാറിന്‍െറ പെട്ടകത്തിനന്‍െറ അടുത്തു 
വയ്ക്കുക. അപ്പോള്‍ അത്‌ നിങ്ങള്‍ക്കെതിരെയു 
ള്ള സാക്ഷ്യമാകും. 27നിങ്ങള്‍ വളരെ കഠിനഹൃദ 
യരാണെന്നെനിക്കറിയാം. നിങ്ങള്‍ നിങ്ങളുടെ 
വഴിയില്‍ ജീവിക്കാനാഗ്രഹിക്കുന്നുവെന്നും 
എനിക്കറിയാം. നോക്കൂ, ഞാന്‍ നിങ്ങളോടൊപ്പ 
മുണ്ടായിരുന്നപ്പോള്‍ നിങ്ങള്‍ യഹോവയെ 
അനുസരിക്കാന്‍ വിസമ്മതിച്ചു. അതിനാല്‍ 
എന്‍റെ മരണശേഷം അവനെ അനുസരിക്കാന്‍ 
നിങ്ങള്‍ വിസമ്മതിക്കുമെന്ന്‌ എനിക്കറിയാം. 
28എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും ഗോത്രനേതാക്ക 
ന്മാരെയും ഒരുമിച്ചു വരുത്തുക. ഈ കാര്യങ്ങള്‍ 
ഞാന്‍ അവരോടു പറയാം. അവര്‍ക്ക്‌ സാക്ഷി 
കളായി ഞാന്‍ സ്വര്‍ഗ്ഗത്തെയും ഭൂമിയേയും 
വിളിക്കാം. 2എന്‍റെറ മരണശേഷം നിങ്ങള്‍ തിന്മ 
യിലേക്കു തിരിയുമെന്ന്‌ എനിക്കറിയാം. പിന്തു 
ടരാ൯ ഞാന്‍ കല്ലിച്ച മാര്‍ഗ്ൃത്തില്‍നിന്നും 
നിങ്ങള്‍ വൃതിചലിക്കും. ഭാവിയില്‍ നിങ്ങള്‍ക്കു 
ദുരിതങ്ങള്‍ സംഭവിക്കും. കാരണം, തിന്മയെന്നു 
യഹോവ വിധിച്ചതായ കാര്യങ്ങള്‍ ചെയ്യാന്‍ 
നിങ്ങളാഗ്രഹിക്കും. നിങ്ങള്‍ ചെയ്യുന്ന തിന്മകള്‍ 
യഹോവയെ കോപാകുലനാക്കും.” 











മോശെയുടെ ഗാനം 
3ിയിസ്രായേല്‍ജനത മുഴുവനും ഒത്തുകൂടി 
യിരുന്നു. അവര്‍ക്കു വേണ്ടി മോശെ ഈ ഗാനം 
പാടുകയും ചെയ്തു. ഗാനം മുഴുവനും മോശെ 
പാടി: 
3 “ആകാശങ്ങളേ, ശ്രദ്ധിക്കൂ. ഞാന്‍ സം 
സാരിക്കട്ടെ. ഭൂമീ, എന്‍െറ വായ്മൊഴി 
കള്‍ കേള്‍ക്കൂ. 2എനന്‍െറ ഉപദേശങ്ങള്‍ മഴ 
പോലെ, നിലത്തേക്കു വീഴുന്ന മഞ്ഞുപോലെ, 
ഇളംപുല്ലില്‍ പതിക്കുന്ന ചാറ്റല്‍മഴപോലെ, 
പച്ചച്ചെടികളില്‍ മഴപോലെ പതിക്കട്ടെ. 
യഹോവയുടെ നാമം ഞാന്‍ ഘോഷിക്കു 
മ്പോള്‍ ദൈവത്തെ സ്തുതിക്കുവിന്‍! 4*അവന്‍ 
പാറ (യഹോവ). അവന്‍െറ ജോലി കുറ്റമറ്റത്‌! 
കാരണം അവന്‍െറ വഴികള്‍ നീതിപൂര്‍വ്വകം! 
ദൈവം സത്യവാനും വിശ്വസ്തനുമാകുന്നു. 
അവന്‍ നന്മയും നേരും ഉള്ളവന്‍. $നിങ്ങള്‍ 
യഥാര്‍ത്ഥത്തില്‍ അവന്‍െറ മക്കളല്ല. നിങ്ങളുടെ 
പാപങ്ങള്‍ നിങ്ങളെ ദുഷ്ടരാക്കും. നിങ്ങള്‍ 
വക്ര ബുദ്ധികളായ നുണയന്മാര്‍. യേഹോവ 
നിങ്ങള്‍ക്കായി ചെയ്ത എല്ലാക്കാര്യങ്ങള്‍ക്കും 
നിങ്ങള്‍ പ്രതിഫലം നല്‍കുന്നത്‌ ഇങ്ങനെയോ? 











ആവര്‍ത്തനം 31:22-32:18 


അല്ല! നിങ്ങള്‍ വിവേകശൂന്യരും മടയരും. 
യഹോവ നിങ്ങളുടെ പിതാവ്‌. അവന്‍ നിങ്ങ 
ളുടെ സ്രഷ്ടാവ്‌ അവന്‍ നിങ്ങളെ സൃഷ്ടിച്ചു 
പരിപാലിക്കുന്നു. "പണ്ട്‌ എന്താണുണ്ടായ 
തെന്ന്‌ ഓര്‍മ്മിക്കുക. അനേകമനേകം വര്‍ഷങ്ങ 
ള്‍ക്കു മുമ്പ്‌ എന്താണുണ്ടായതെന്ന്‌ ചിന്തിക്കുക. 
നിങ്ങളുടെ പിതാവിനോടു ചോദിക്കുക; 
അവന്‍ നിങ്ങളോടു പറയും. നിങ്ങളുടെ നേതാ 
ക്കളോടു ചോദിക്കുക; അവര്‍ നിങ്ങളോടു പറ 
യും. അത്യുന്നതനായ ദൈവം ഭൂമിയിലെ ജന 
ങ്ങളെ വേര്‍പെടുത്തി. ഓരോ ജനതയ്ക്കും 
ദൈവം സ്വന്തമായി പ്രത്യേകം സ്ഥലം നല്‍കി. 
അവര്‍ക്കായി അവന്‍ അതിരുകളിട്ടു. യിസന്ധ്രാ 
യേല്‍ ജനതയുടെയത്ര ആളുകളെ അവന്‍ 
സൃഷ്ടിച്ചു. 
യഹോവയുടെ വീതം അവന്‍െറ ജനത 
യാക്കോബ്‌ യഹോവയുടേത്‌. 10“യഹോവ 
യാക്കോബിനെ ഒരു മരുഭൂമിയില്‍ വച്ചു കണ്ടു. 
ശൂന്യവും കാറ്റു നിറഞ്ഞതുമായ സ്ഥലം. 
യഹോവ യാക്കോബിനെ സംരക്ഷിക്കാന്‍ അവ 
നെ വളഞ്ഞു. അവന്‍ തന്‍െറ കണ്ണിലെ കൃഷ്ണ 
മണിപോലെ അവനെ സംരക്ഷിച്ചു. 
വീയിസ്രായേലിന്‌ യഹോവ ഒരു കഴുകനെ 
es തന്‍െറ കുഞ്ഞുങ്ങളെ പറക്കാന്‍ പഠി 
പ്പിക്കാന്‍ കൂട്ടില്‍നിന്നും തള്ളിയിടുന്ന തള്ളക്ക 
ഴുകന്‍ അവയെ സംരക്ഷിക്കാന്‍ അവയോ 
ടൊപ്പം പറക്കുന്നു. അവ വീഴുമ്പോള്‍ അവള്‍ 
തന്‍െറ ചിറകുകള്‍ വിരിച്ച്‌ താങ്ങി അവയെ 
സുരക്ഷിതമായ സ്ഥലത്തേക്ക്‌ വഹിച്ചുകൊണ്ടു 
പോകുന്നു. യഹോവയും അതുപോലെ തന്നെ. 
12“വിദേശദൈവങ്ങളുടെ സഹായമില്ലാതെ 
യഹോവ ഒറ്റയ്ക്ക്‌ യാക്കോബിനെ നയിച്ചു. 
13മലമ്പ്ര ദേശത്തിന്‍െറ നിയന്ത്രണം ഏറ്റെടു 
ക്കന്‍ യഹോവ യാക്കോബിനെ നയിച്ചു. 
യാക്കോബ്‌ വയലുകളിലെ വിളവെടുത്തു. 
യഹോവ യാക്കോബിന്‌ പാറയില്‍നിന്നും 
തേന്‍ നല്‍കി. കടുംപാറയില്‍നിന്നവന്‍ ഒലി 
വെ ഒഴുക്കി. 14യഹോവ യിസ്രായേലിന്‌ 
കാലിക്കൂട്ടത്തില്‍നിന്നു വെണ്ണയും ആട്ടിന്‍പറ്റ 
ത്തില്‍നിന്ന്‌ പാലും നല്‍കി. യഹോവ യിസ്ധ്രാ 
യേലിന്‌ ബാശാനില്‍നിന്ന്‌ കൊഴുത്ത കുഞ്ഞാ 
ടുകളെയും കോലാടുകളെയും നല്ലയിനം 
ആണാടുകളെയും നല്‍കി. മികച്ച ഗോതമ്പും 
അവന്‍ നല്‍കി. യിസ്രായേലുകാരായ നിങ്ങള്‍ 
ചുവന്ന മുന്തിരിരസത്തില്‍നിന്നു വീഞ്ഞു 
കൂടിച്ചു. 
പക്ഷേ യെശൂരൂന്‍ കൊഴുക്കുകയും കൊ 
ഴുത്ത കാളയെപ്പോലെ കാല്‍ കുടയുകയും 
ചെയ്തു. വളരെ തീറ്റ തിന്ന്‌ അവന്‍ തടിച്ചു 
കൊഴുത്തു! അവന്‍, തന്നെ സൃഷ്ടിച്ച ദൈവ 
ത്തെ ഉപേക്ഷിക്കുകയും ചെയ്തു! തന്നെ 
രക്ഷിച്ച പാറയില്‍നിന്ന്‌ അവന്‍ ഓടിയകന്നു. 
1യഹോവയുടെ ജനത മറ്റു ദൈവങ്ങളെ 
ആരാധിച്ച്‌ യഹോവയെ അസൂയാലുവാക്കി. 
വിഗ്രഹങ്ങളെ യഹോവ വെറുക്കുന്നു. പക്ഷേ 
അവന്‍െറ ജനത വിഗ്രഹങ്ങളുണ്ടാക്കി ദൈവ 
ത്തെ ദേഷ്യം പിടിപ്പിച്ചു. 17യഥാര്‍ത്ഥ ദൈവ 
ങ്ങളല്ലാത്ത ദുര്‍ഭൂതങ്ങള്‍ക്ക്‌ അവര്‍ ബലിയര്‍ 
പ്പിച്ചു. തങ്ങള്‍ക്കറിയാത്ത ദൈവങ്ങള്‍ക്ക്‌ 
അവര്‍ ബലിയര്‍പ്പിച്ചു. നിങ്ങളോ നിങ്ങളുടെ 
പൂര്‍വ്വികന്മാരോ ഒരിക്കലും ആരാധിച്ചിട്ടി 
ല്ലാത്ത പുതിയ ദൈവങ്ങളായിരുന്നു അവര്‍. 
18നിങ്ങളെ സൃഷ്ടിച്ച പാറയെ (ദൈവം) 
നിങ്ങളുപേക്ഷിച്ചു; നിങ്ങള്‍ക്കു ജീവന്‍ തന്ന 

















ആവര്‍ത്തനം 32:19-50 


ദൈവത്തെ നിങ്ങള്‍ മറന്നു. 19“ഇതു കണ്ട 
യഹോവ തന്‍െറ ജനതയെ ഉപേക്ഷിച്ചു. കാര 
ണം, അവന്‍െറ കുട്ടികള്‍ അവനെ ദേഷ്യപ്പെ 
ടുത്തി. 22അനന്തരം യഹോവ പറഞ്ഞു, “ഞാന്‍ 
അവരില്‍നിന്നും തിരിയും; അവരുടെ അന്ത്യമെ 
ങ്ങനെയെന്ന്‌ നമുക്കു കാണാം. അവര്‍ നിഷേധി 
കളാകുന്നു. പാഠങ്ങള്‍ പഠിക്കാത്ത കൂട്ടികളെ 
പ്പോലെയാണവര്‍! 

21യഥാര്‍ത്ഥ ദൈവങ്ങളല്ലാത്ത വിഗ്രഹങ്ങ 
ളെക്കൊണ്ട്‌ അവര്‍ എന്നെ അസ്ധൂയാലുവാക്കി. 
വിലകെട്ട പ്രതിമകളെക്കൊണ്ട്‌ അവര്‍ എന്നെ 
ദേഷ്യം പിടിപ്പിച്ചു. അതിനാല്‍ അവരെ ഞാന്‍ 
യഥാര്‍ത്ഥ രാഷ്ട്രങ്ങളല്ലാത്ത ജനങ്ങളെക്കൊണ്ട്‌ 
അസൂയാലുക്കളാക്കും. വിഡ്ന്ഥിയായ രാജ്യ 
ത്തെ ജനങ്ങളെക്കൊണ്ട്‌ ഞാന്‍ അവര്‍ക്കു 
കോപമുണ്ടാക്കിക്കും. 2'എനന്‍െറ കോപം ജ്വലി 
ക്കുന്ന തീ പോലെ പാതാളം വരെ വ്യാപിക്കും. 
ഭൂമിയും അതുണ്ടാക്കുന്ന സാധനങ്ങളും ആ 
അഗ്നി എരിക്കുന്നു. പര്‍വ്വതങ്ങളുടെ അടിത്ത 
റകള്‍ അതു നശിപ്പിക്കുന്നു! 

23“യിന്രായേലുകാര്‍ക്ക്‌ ഞാന്‍ യാതനകള്‍ 
കൊണ്ടുവരും. അവരുടെ നേര്‍ക്കു ഞാനെന്‍റെ 
അമ്പെയ്യും. 24അവര്‍ പട്ടിണികൊണ്ടു മെലി 
ഞ്ഞ്‌ ദുര്‍ബ്ലരാകും. മാരകരോഗങ്ങള്‍ അവരെ 
നശിപ്പിക്കും. അവര്‍ക്കെതിരെ ഞാന്‍ കാട്ടുമതൃഗ 
ങ്ങളെ അയയ്ക്കും. വിഷപ്പാമ്പുകളും പല്പികളും 
അവരെ കടിക്കും. തെരുവുകളില്‍ പട്ടാളക്കാര്‍ 
അവരെ കൊല്ലും. അവരുടെ വസതികളില്‍ 
ഭയങ്കരതകള്‍ സംഭവിക്കും. യുവാക്കളെയും 
യുവതികളെയും കുഞ്ഞുങ്ങളെയും വൃദ്ധരെയും 
പട്ടാളക്കാര്‍ കൊല്ലും. 2 ജനം അവരെ പൂര്‍ണ്ണ 
മായും മറക്കേണ്ടതിനു യിസ്രായേലുകാരെ 
നശിപ്പിക്കാന്‍ ഞാനാഗ്രഹിച്ചു. 7പക്ഷേ അവ 
രുടെ ശത്രുക്കളെന്തു പറയുമെന്ന്‌ എനിക്ക 
റിയാം. ശത്രുക്കള്‍ മനസ്സിലാക്കില്ല. അവര്‍ ഇങ്ങ 
നെ വീമ്പു പറഞ്ഞേക്കാം, “യഹോവയല്ല 
യിസ്രായേലിനെ നശിപ്പിച്ചത്‌. ഞങ്ങള്‍ ഞങ്ങ 
ളുടെ ശക്തി കൊണ്ടാണ്‌ വിജയിച്ചത്‌!” 

28“യിസ്രായേൽല്‍ജനത വിഡ്ഡികള്‍. അവ 
ക്കു മനസ്സിലാകില്ല. അവര്‍ ജ്ഞാനികളായി 
രുന്നെങ്കില്‍ തങ്ങള്‍ക്കെന്തു സംഭവിക്കുമെന്ന്‌ 
അവര്‍ മനസ്സിലാക്കുമായിരുന്നു! 

30ഒരാള്‍ക്ക്‌ ആയിരം പേരെ ഓടിക്കാനാ 
കുമോ? രണ്ടുപേര്‍ക്ക്‌ പതിനായിരം പേരെ ഓടി 
ക്കാനാകുമോ? യഹോവ അവരെ അവരുടെ 
ശത്രുക്കള്‍ക്ക്‌ നല്‍കുമ്പോഴേ അങ്ങനെ സംഭ 
വിക്കൂ! അവരുടെ “പാറ്‌ അവരെ അടിമകളെ 
പ്പോലെ വില്‍ക്കുമ്പോഴേ അങ്ങനെ സംഭവിക്കൂ! 

നമ്മുടെ “പാറ'യെപ്പ്പോലെ ശക്തനല്ല ശത്രു 
ക്കളുടെ “പാറ.” നമ്മുടെ ശത്രുക്കള്‍ക്കു തന്നെ 
അതറിയാം! 32ആ ശത്രുക്കളുടെ മുന്തിരിത്തോ 
പ്പുകളും വയലുകളും നശിപ്പിക്കപ്പെടും, സൊ 
ദോമും ഗൊമേരയും പോലെ. അവരുടെ 
മുന്തിരി കയ്ക്കുന്ന വിഷം പോലെ. 33അവരുടെ 
വീഞ്ഞ്‌ പാമ്പിന്‍വിഷം പോലെ. 34“യഹോവ 
പറയുന്നു, “ആ ശിക്ഷകള്‍ ഞാന്‍ സംഭരിക്കുന്നു. 
അവ ഞാന്‍ൈറ കലവറയില്‍ പൂട്ടിവച്ചിരി 
ക്കുന്നു! 35അവര്‍ വഴുതിവീണ്‌ തിന്മകള്‍ 
ചെയ്യുന്നതുവരെ ഞാന്‍ ആ ശിക്ഷകള്‍ ശേഖരി 
ചുവചിരിക്കുന്നു. തെറ്റായ കാര്യങ്ങള്‍ ചെയ്ത 
തിനാല്‍ ഞാനവരെ ശിക്ഷിക്കും. അവരുടെ 
യാതനയുടെ സമയം അടുത്തു. അവരുടെ 
ശിക്ഷ വേഗം വരും.” 3“യഹോവ തന്‍െറ ജനത 
യുടെ ന്യായവിധി നടത്തും. അവര്‍ അവന്‍െറ 


























210 


ഭൃത്യന്മാര്‍. അവന്‍ അവരോട്‌ കരുണ കാട്ടും. 
അവരുടെ ശക്തി പോയതായി അവന്‍ കാണും. 
അവര്‍ നിസ്റ്റഹായരും അടിമകളും സ്വതന്ത്രരു 
മാണ്‌. 

3?യഹോവ പറയും, 'വ്യാജദൈവങ്ങളെവി 
ടെ? നിങ്ങള്‍ സുരക്ഷയ്ക്ക്‌ ഓടിച്ചെന്ന “പാറ” 
എവിടെ? 3ആ വ്യാജദൈവങ്ങള്‍ നിങ്ങളുടെ 
ബലിയുടെ മാംസം തിന്നു. നിങ്ങളുടെ വഴിപാ 
ടിന്‍െറ വീഞ്ഞും അവര്‍ കുടിച്ചു. അതിനാല്‍ 
ആ ദൈവങ്ങള്‍ എണീറ്റ്‌ നിങ്ങളെ രക്ഷിക്കട്ടെ! 
അവര്‍ നിങ്ങളെ സംരക്ഷിക്കട്ടെ! 39““ഇപ്പ്യോള്‍, 
ഞാന്‍, ഞാന്‍ മാത്രമാണ്‌ ദൈവം എന്നറിയുക! 
മറ്റൊരു ദൈവമില്ല! ജനങ്ങളെ കൊല്ലുന്നതും 
ജീവിപ്പിക്കുന്നതും ഞാന്‍ തന്നെ. എനിക്കു ജന 
ങ്ങളെ മുറവേല്ലിക്കാനും ഭേദപ്പെടുത്താനും 
കഴിയും. ഒരുത്തനും എന്‍െറ ശക്തിയില്‍നിന്ന്‌ 
മറ്റൊരാളെ രക്ഷിക്കാനാവില്ല! 

44ഞാ൯ എന്‍റെ കൈകള്‍ സ്വര്‍ഗ്ഗത്തിലേക്കു 
യര്‍ത്തി സത്യം ചെയ്യുന്നു. ഇങ്ങനെയെല്ലാം 
സംഭവിക്കുമെന്നു ഞാന്‍ ആണയിടുന്നു: 

4എനന്‍െറ തിളങ്ങുന്ന വാള്‍ ഞാന്‍ മൂര്‍ച്ചപ്പെ 
ടുത്തും. അതെന്‍റെ ശത്രുക്കള്‍ക്കെതിരെ ഞാ൯ 
പ്രയോഗിക്കും. അവര്‍ക്ക്‌ ഞാന്‍ അര്‍ഹിക്കുന്ന 
ശിക്ഷ നല്‍കും. 42എനന്‍െറ ശത്രുക്കള്‍ വധിക്കപ്പെ 
ടുകയും തടവുകാരായി പിടിക്കപ്പെടുകയും 
ചെയ്യും. എന്‍െറ അസ്ത്രങ്ങള്‍ അവരുടെ രക്തം 
കൊണ്ട്‌ പൊതിയും. അവരുടെ ഭടന്മാരുടെ 
തലകള്‍ എന്‍െറ വാള്‍ വെട്ടിക്കളയും.” 

43“ദെവത്തിനന്‍െറ ജനതയ്ക്കുവേണ്ടി മുഴു 
വന്‍ ലോകവും സന്തോഷിക്കണം! കാരണം, 
അവന്‍ അവരെ സഹായിക്കുന്നു. തന്‍െറ ഭൃത്യ 
ന്മാരെ കൊല്ലുന്നവരെ അവന്‍ ശിക്ഷിക്കും. 
തന്‍െറ ശത്രുക്കള്‍ക്ക്‌ അര്‍ഹിക്കുന്ന ശിക്ഷ 
അവന്‍ നല്‍കുന്നു. തന്‍െറ ദേശത്തെയും ജനത 
യെയും അവന്‍ ശുദ്ധീകരിക്കുന്നു.” 




















മോശെ തന്‍െറ ഗാനം ജന 
ങ്ങളെ പഠിപ്പിക്കുന്നു 

മോശെ വന്ന്‌ തന്‍െറ ഗാനത്തിലെ വാക്കു 
കള്‍ യിസ്രായേല്‍ജനത മുഴുവന്‍ കേള്‍ക്കാന്‍ 
വേണ്ടി പറഞ്ഞു. നൂന്‍െറ പുത്രനായ യോശുവ 
മോശെയോടൊപ്പുമുണ്ടായിരുന്നു. 4ഇഈ വചന 
ങ്ങള്‍ മോശെ പറഞ്ഞു കഴിഞ്ഞപ്പോള്‍ 
46അവന്‍ അവരോടു പറഞ്ഞു, “ഞാന്‍ നിങ്ങ 
ളോടിന്നു പറയുന്ന കല്പനകള്‍ നിങ്ങള്‍ ശ്രദ്ധി 
ക്കുന്നുവെന്ന്‌ ഉറപ്പുവരുത്തുക. ഈ നിയമത്തി 
ലെ കല്പനകള്‍ പൂര്‍ണ്ണമായും അനുസരിക്കണ 
മെന്ന്‌ നിങ്ങളുടെ കുട്ടികളോടും പറയണം. 
47ഈ ഉപദേശങ്ങള്‍ പ്രധാനമല്ലെന്നു കരുതരുത്‌! 
അവ നിങ്ങളുടെ ജീവനാകുന്നു! ഈ ഉപദേശ 
ങ്ങളിലൂടെ നിങ്ങള്‍, ഉടന്‍ കയ്യടക്കാന്‍ പോ 
കുന്ന യോര്‍ദ്ദാന്‍നദിയുടെ മറുകരയിലുള്ള ഭൂമി 
യില്‍ വളരെക്കാലം വസിക്കും.” 





മോശെ നെബോപരര്‍വ്വതത്തില്‍ 

48അതേ ദിവസം യഹോവ മോശെയോടു 
സംസാരിച്ചു. യഹോവ പറഞ്ഞു, 4“അബാരിം 
മലകളിലേക്കു പോകുക. യെരീഹോനഗരത്തി 
നെതിര്‍വശം മോവാബിലെ നെബോപര്‍വ്വത 
ത്തിനു മുകളിലേക്കു കയറുക. യിസ്രായേല്‍ജ 
നതക്കു താമസിക്കാന്‍ ഞാന്‍ നല്‍കുന്ന കനാന്‍ 
ദേശം അവിടെനിന്നും വീക്ഷിക്കുക. 5ആ 
പര്‍വ്വതത്തില്‍വച്ച്‌ നീ മരിക്കും. ഹോര്‍പര്‍വ്വത 
ത്തില്‍ നിന്‍െറ സഹോദരന്‍ മരിച്ചതുപോലെ 














211 


നീ നിന്‍െറ ജനങ്ങളോടോപ്പം ആയിരിക്കാന്‍ 
പോകും. $ികാരണം, നിങ്ങള്‍ ഇരുവരും എനി 
ക്കെതിരെ പാപം ചെയ്തു. നിങ്ങള്‍ കാദേശിന 
ടുത്തു മെരീബാജലത്തിങ്കലായിരുന്നു. സീന്‍൯മരു 
ഭൂമിയിലായിരുന്നു അത്‌. അവിടെ യിസ്രായേല്‍ 
ജനതയുടെ മുമ്പില്‍ വച്ച്‌ നീ എന്നെ മഹത്വ 
പ്പെടുത്തുകയോ ഞാന്‍ വിശുദ്ധനെന്നു കാണി 
ക്കുകയോ ചെയ്തില്ല. 5അതിനാല്‍, യിസ്രാ 
യേല്‍ജനതയ്ക്കു ഞാന്‍ കൊടുക്കുന്ന ദേശം 
നിനക്കിപ്പോള്‍ കാണാം. പക്ഷേ നിനക്ക്‌ ആ 
ദേശത്തേക്കു പോകുവാനാവില്ല.” 





ജനങ്ങളെ മോശെ അനുഗ്രഹിക്കുന്നു 

ദൈവപുരുഷനായ മോശെ മരിക്കും 
33 മുമ്പ്‌ യിസ്രായേല്‍ജനതയ്ക്കു നല്‍കിയ 
അനുഗ്രഹങ്ങള്‍ ഇവയൊക്കെയാണ്‌. 2മോശെ 
പറഞ്ഞു, “യഹോവ സീനായിമലയില്‍നിന്ന്‌ 
വന്നു. സേയീരിനു മുകളില്‍ ഉദിച്ച തിളങ്ങുന്ന 
പ്രകാശം പോലെയായിരുന്നു യഹോവ. പാറാ 
ന്‍പര്‍വ്വതത്തില്‍നിന്നും പ്രകാശിക്കുന്ന വെളി 
ച്ചം പോലെയായിരുന്നു അവന്‍. പതിനായിരം 
വിശുദ്ധരോടൊപ്പം യഹോവ വന്നു. ദൈവ 
ത്തിന്‍െറ ശക്തരായ ഭടന്മാര്‍ അവന്‍െറ വശങ്ങ 
ളിലുണ്ടായിരുന്നു.* 3അതെ, യഹോവ തന്‍െറ 
ജനതയെ സ്നേഹിക്കുന്നു. അവന്‍െറ എല്ലാ 
വിശുദ്ധരും അവന്‍െറ കൈകളിലാണ്‌. അവര്‍ 
അവന്‍െറ പാദത്തിങ്കലിരുന്ന്‌ അവന്‍െറ വചന 
ങ്ങള്‍ പഠിക്കുന്നു! മോശെ നമുക്കു നിയമം 
തന്നു. ആ വചനങ്ങള്‍ യാക്കോബിന്‍െറ ജനത 
യ്ക്കുള്ളതാണ്‌. അപ്പോള്‍ യിസ്രായേല്‍ജന 
തയും അവരുടെ നേതാക്കന്മാരും ഒത്തുകൂടു 
കയും യഹോവയെ ശൂരുനിന്‍െറ രാജാവാകു 
കയും ചെയ്തു! 








രൂബേനുള്ള അനുഗ്രഹങ്ങള്‍ 
“രൂബേന്‍ ജീവിക്കട്ടെ, മരിക്കാതിരിക്കട്ടെ! 
പക്ഷേ അവന്‍െറ കുടുംബത്തില്‍ കുറച്ചാളുകള്‍ 
മാത്രം ഉണ്ടായിരിക്കട്ടെ!” 


യെഹൂദയ്ക്കുള്ള അനുഗ്രഹം 
യെഹൂദയെല്പറ്റി മോശെ ഇക്കാര്യങ്ങള്‍ പറ 
ഞ്ഞു: “യഹോവേ, സഹായത്തിന്‌ യെഹൂദ 
യുടെ നേതാവ്‌ വിളിക്കുമ്പോള്‍ ചെവിക്കൊള്ള 
ണമേ. അവനെ അവന്‍െറ ജനതയിലേക്കു 
കൊണ്ടുവരേണമേ. തന്‍െറ ശത്രുക്കളെ തോല്ലി 
ക്കാന്‍ അവനെ ശക്തനാക്കേണമേ?” 
ലേവിക്കുള്ള അനുഗ്രഹം 
ത വം മോശെ ഇക്കാര്യങ്ങള്‍ പറ 
ലേവി, അങ്ങയുടെ യഥാര്‍ത്ഥ അനു 
ക ഈറീമും തുമ്മീമും അവന്‍ സൂക്ഷി 
ക്കുന്നു. മസ്സയില്‍ നീ ലേവ്യരെ പരീക്ഷിച്ചു. 
മെരീബയുടെ ജലത്തിനടുത്തുവച്ച്‌ അവര്‍ 
നിന്‍െറ ജനതയാണെന്ന്‌ നീ തെളിയിച്ചു. 
യഹോവേ, സ്വന്തം കുടുംബങ്ങളെക്കാള്‍, 
അവര്‍ നിന്നെ ഗനനിച്ചു. അവര്‍ തങ്ങളുടെ 
മാതാപിതാക്കളെ ഗനനിച്ചില്ല. അവര്‍ തങ്ങ 
ളുടെ സഹോദരന്മാരെ തിരിച്ചറിഞ്ഞില്ല. അവര്‍ 
തങ്ങളുടെ കുട്ടികളെ ശ്രദ്ധിച്ചില്ല. പക്ഷേ അവര്‍ 
നിന്‍െറ കല്പനകള്‍ അനുസരിച്ചു. നിന്‍െറ 
കരാര്‍ അവര്‍ പാലിച്ചു. 











പതിനായിരം ... വശങ്ങളിലൂണ്ടായിരുന്നു അഥവാ 
അവന്‍െറ സൈന്യം അവന്‍െറ വശങ്ങളിലായിരി 
ക്കുന്നിടത്തു നിന്ന്‌ യഹോവ തന്‍െറ പതിനായിരം 
വിശുദ്ധദൂതന്മാര്‍ക്കിടയില്‍ നിന്നും വരുന്നു. 


ആവര്‍ത്തനം 32:51-33:20 


1നിന്‍െറെ ചട്ടങ്ങള്‍ അവര്‍ യാക്കോബിനെ 
പഠിപ്പിക്കും. നിന്‍െറ നിയമങ്ങള്‍ അവര്‍ 
യിസ്രായേലിനെ പഠിപ്പിക്കും. നിനക്കു മുമ്പില്‍ 
അവര്‍ ധൂപങ്ങള്‍ കത്തിക്കും. നിന്‍െറ യാഗപിഠ 
ത്തില്‍ അവര്‍ ഹോമയാഗങ്ങള്‍ അര്‍പ്പിക്കും. 
യഹോവേ, ലേവിയുടെ വസ്തുക്കളെ അനു 
ae seca അവന്‍െറ ചെയ്തികള്‍ സ്വീക 
രിക്കേണമേ. അവനെ ആക്രമിക്കുന്നവരെ നശി 
Spee ee അവനെ വീണ്ടും ആക്രമിക്കാതി 
രിക്കാന്‍ അവന്‍െറ ശത്രുക്കളെ നശിപ്പിക്കേ 
ണമേ.” 


ബെന്യാമീനുള്ള അനുഗ്രഹങ്ങള്‍ 
12ബെന്യാമിനെപ്പറ്റി മോശെ ഇങ്ങനെ പറ 
ഞ്ഞു: “യഹോവ ബെന്യാമീനെ സ്നേഹി 
ക്കുന്നു. ബെന്യാമീന്‍ യഹോവയോടൊച്പം 
സുരക്ഷിതനായി വസിക്കും. യഹോവ എപ്പോ 
ഴും അവനെ സംരക്ഷിക്കുന്നു. യഹോവ അവ 

ന്‍െറ ദേശത്ത്‌ ജീവിക്കുകയും ചെയ്യും” * 


യോസേഫിനുള്ള അനുഗ്രഹങ്ങള്‍ 

13യോസേഫിനെപ്പറ്റി മോശെ ഇങ്ങനെ പറ 
ഞ്ഞു: “യഹോവ യോസേഫിന്‍െറ നാടിനെ 
അനുഗ്രഹിക്കട്ടെ. യഹോവേ, അവര്‍ക്കു മൂക 
ളില്‍ ആകാശത്തുനിന്നും മഴയെ അയയ്ക്കുക 
യും താഴെ ഭൂമിയില്‍നിന്നും വെള്ളത്തെ അയ 
യ്ക്കുകയും ചെയ്യേണമേ. 14സൂര്യ൯ന്‍ അവര്‍ക്കു 
നല്ല വിളവുകള്‍ നല്‍കട്ടെ. ഓരോ മാസവും 
അവര്‍ക്കു നല്ല വിളവുകള്‍ ലഭിക്കട്ടെ. 15മലക 
ള്‍ക്കും പുരാതന പര്‍വ്ൃവതങ്ങള്‍ക്കും നല്ല വിളവു 
കളുണ്ടാകട്ടെ. 

16ഭൂമി അതിന്‍െറ മികച്ചത്‌ യോസേഫിനു 
നല്‍കട്ടെ. യോസേഫ്‌ തന്‍െറ സഹോദരന്മാ 
രില്‍നിന്നും വേര്‍പെട്ടു. അതിനാല്‍ എരിയുന്ന 
മുള്‍പ്പടര്‍പ്പില്‍ പ്രത്യക്ഷനായ യഹോവ തന്‍െറ 
നല്ല ഭാഗം യോസേഫിനു നല്‍കട്ടെ. 7യോസേ 
ഫ്‌ കരുത്തനായ കാളയെപ്പോലെയും. അവ 
ന്‍െറ രണ്ടു പുത്രന്മാര്‍ കാളക്കൊമ്പുകള്‍ പോ 
ലെയും ആയിരിക്കും. അവര്‍ അന്യജനങ്ങളെ 
ആക്രമിക്കുകയും അവരെ ഭൂമിയുടെ അറ്റത്തേ 
ക്കു തള്ളിക്കൊണ്ടുപോകുകയും ചെയ്യും! അതെ, 
മനശ്ശെയ്ക്ക്‌ ആയിരക്കണക്കിനാളുകളുണ്ട്‌, 
എഫ്രയീമിന്‌ പതിനായിരക്കണക്കിനും.” 





സെബൂലൂന്‍െറയും യിസ്സ്റാഖാ 
രിന്‍െറയും അനുഗ്രഹങ്ങള്‍ 
18 സെബൂലൂനെപ്പറ്റി മോശെ ഇങ്ങനെ പറ 
ഞ്ഞു: “സെബൂലൂനേ, ആഹ്്റാദിക്കുക, പുറത്തു 
പോകുമ്പോള്‍ ആഹ്ലാദിക്കുക. യിസ്സ്റാഖാരേ, 
നിന്‍െറ കൂടാരങ്ങളില്‍ സന്തോഷിക്കുക. 
19അവര്‍ ജനങ്ങളെ പര്‍വ്ൃതങ്ങളിലേക്കു വിളി 
ക്കു. അവര്‍ നല്ല ബലികള്‍ അര്‍പ്പിക്കും. അവര്‍ 
കടലില്‍നിന്ന്‌ സമ്പത്തും തീരത്തുനിന്ന്‌ നിധി 


യും എടുക്കും.” 





ഗാദിനുള്ള അനുഗ്രഹങ്ങള്‍ 
മഗാദിനെപ്പറ്റി മോശെ ഇങ്ങനെ പറഞ്ഞു 
“ഗാദിനു കൂടുതല്‍ ഭൂമി നല്‍കിയ ദൈവത്തെ 
വാഴ്ത്തുക! ഗാദ്‌ ഒരു സിംഹത്തെപ്പോലെ. 





യഹോവ... ചെയ്യും “അവന്‍ അവന്‍െറ ചുമലുകള്‍ 
ക്കിടയില്‍ വസിക്കും.” എന്നു വാച്യാര്‍ത്ഥം. 
ബെന്യാമീന്‍െറയും യെഹുദയുടെയും ദേശത്തിന്‍റെ 
അതിര്‍ത്തിക്കിടയിലാണ്‌ യെരൂശലേമില്‍ യഹോവ 
യുടെ ആലയം എന്നായിരിക്കാം ഇതിനര്‍ത്ഥം. 


ആവര്‍ത്തനം 33:21-34:12 


അവന്‍ പതുങ്ങിക്കിടക്കുന്നു. അനന്തരം അവന്‍ 
മൃഗത്തെ ആക്രമിക്കുകയും പിച്ചിച്ചീന്തുകയും 
ചെയ്യുന്നു. 2+അതിനന്‍െറ നല്ല ഭാഗം അവന്‍ 
തനിക്കായി എടുക്കുന്നു. രാജാവിന്‍െറ ഭാഗം 
അവൻ എടുക്കുന്നു. ജനനേതാക്കള്‍ 
അവന്‍െറയടുത്തു വരുന്നു. നല്ലതെന്നു 
യഹോവ പറയുന്നത്‌ അവന്‍ ചെയ്യുന്നു. 
യിസ്രായേല്‍ജനതയ്ക്കുവേണ്ടി നല്ലതു മാത്രം 
അവന്‍ ചെയ്യുന്നു” 








ദാനുള്ള അനുഗ്രഹങ്ങള്‍ 
2ദാനെപ്പറ്റി മോശെ പറഞ്ഞു: “ദാന്‍, ബാശാ 
നില്‍നിന്നും ചാടുന്ന സിംഹക്കുട്ടി.” 


നഫ്താലിക്കുള്ള അനുഗ്രഹങ്ങള്‍ 
23നഫ്താലിയെലച്പറ്റി മോശെ പറഞ്ഞു: 
“നഫ്താലീ, നിനക്കനേകം നന്മകളുണ്ടാകും. 
യഹോവ സത്യത്തില്‍ നിന്നെ അനുഗ്രഹിക്കും. 
ഗലീലത്തടാകത്തിനടുത്തു നിനക്കിടം കിട്ടും.” 


ആശേരിനുള്ള അനുഗ്രഹങ്ങള്‍ 

24ആശേരിനെപ്പറ്റി മോശെ പറഞ്ഞു: “പുത്ര 
ന്മാരില്‍ ഏറ്റവും അനുഗ്ൃഹീത൯ ആശേരാ 
കുന്നു. സഹോദരന്മാരില്‍ ഏറ്റവും പ്രിയങ്കരനാ 
കട്ടെ അവന്‍. അവന്‍ തന്‍െറ കാലുകള്‍ എണ്ണ 
യില്‍ കഴുകട്ടെ. നിന്‍െറ കവാടങ്ങള്‍ക്ക്‌ ഇരു 
മ്പും ഓടും കൊണ്ടുള്ള പൂട്ടുകളുണ്ടാകട്ടെ. 
നിന്‍െറ ജീവിതകാലം ശക്തമായിരിക്കും.” 


മോശെ ദൈവത്തെ വാഴ്ത്തുന്നു 

26“യെശൂരൂന്‍െറ ദൈവത്തെപ്പോലെ ആരുമി 
ല്ല! നിന്നെ സഹായിക്കാന്‍ ദൈവം ആകാശത്തി 
ലൂടെ തന്‍െറ മഹത്വത്തില്‍ മേഘങ്ങളില്‍ 
സഞ്ചരിക്കുന്നു. 7ദൈവം നിത്യനാകുന്നു. 
അവന്‍ നിന്‍െറ സുരക്ഷിതസ്ഥലം. ദൈവത്തി 
ന്‍െറ ശക്തി നിത്യമാകുന്നു! അവന്‍ നിന്നെ 
സംരക്ഷിക്കുന്നു. ദൈവം നിന്‍െറ ശത്രുക്കളെ 
നിങ്ങളുടെ നാട്ടില്‍നിന്നും തുരത്തും. അവന്‍ 
പറയും, “ശത്രുവിനെ നശിപ്പിക്കുക!” 28അങ്ങനെ 
യിസ്രായേല്‍ സുരക്ഷിതമായിരിക്കും. യാക്കോ 
ബിന്‍െറ കിണര്‍ അവര്‍ക്കുള്ളത്‌. ധാന്യത്തി 
ന്‍െറയും വീഞ്ഞിന്‍െറയും ഭൂമി അവര്‍ക്കു 
കിട്ടും. ആ നാട്ടില്‍ മഴ സമൃദ്ധിയായി പെയ്യും. 
യിസ്രായേലേ, നീ അനുഗ്ൃഹീതന്‍. നിന്നെ 
പ്പോലെ മറ്റൊരു ജനതയില്ല. യഹോവ നിന്നെ 
രക്ഷിച്ചു. നിങ്ങളെ സംരക്ഷിക്കുന്ന ശക്തമായ 
പരിചയാണ്‌ യഹോവ. യഹോവ ശക്തമാ 
യൊരു വാള്‍ പോലെ. നിങ്ങളുടെ ശത്രുക്കള്‍ 
നിങ്ങളെ ഭയക്കും. അവരുടെ വിശുദ്ധസ്ഥല 


1” 


ങ്ങള്‍ നിങ്ങള്‍ ചവിട്ടിയരയ്ക്കും! 








മോശെ മരിക്കുന്നു 
മോശെ നേബോപര്‍വ്വതത്തിലേക്കു 
34 കയറി. മോശെ, മോവാബിലെ യോര്‍ 
ദ്ാന്‍താഴ്വരയില്‍നിന്ന്‌ പിസ്ഗാ പര്‍വ്വതത്തി 





212 


ന്‍െറ മുകളിലേക്കു കയറി. യെരീഹോയില്‍ 
നിന്നും യോര്‍ദ്ദാന്‍നദിയുടെ മറുവശത്തായി 
രുന്നു അത്‌. യഹോവ, മോശെയെ ഗിലെയാദു 
മുതല്‍ ദാന്‍വരെയുള്ള പ്രദേശങ്ങള്‍ കാണിച്ചു. 
നഫ്താലി, എഫ്രയീം, മനശ്ശെ എന്നിവരുടെ 
ദേശങ്ങള്‍ മുഴുവന്‍ യഹോവ അവനെ കാണി 
ച്ചു. മദ്ധ്യധധരണ്യാഴിവരെയുള്ള യെഹുദാദേശം 
യഹോവ അവനെ കാണിച്ചു. യഹോവ 
മോശെയെ നെഗെബും സോവാരില്‍ നിന്നു 
പനമരങ്ങളുടെ നഗരമായ യെരീഹോവരെ 
യുള്ള താഴ്വരയും കാണിച്ചു. യഹോവ 
മോശെയോടു പറഞ്ഞു, “ഇതാണ്‌ ഞാന്‍ 
അബ്രാഹാമിനും യിസ്ഹാക്കിനും യാക്കോ 
ബിനും വാഗ്ദാനം ചെയ്ത ഭൂമി. ഞാന്‍ അവ 
രോടു പറഞ്ഞു, “ഈ ഭൂമി ഞാ൯ നിന്‍െറ 
പിന്‍ഗാമികള്‍ക്ക്‌ നല്‍കും.” ഞാന്‍ നിന്നെ 
ആ സ്ഥലം കാണിച്ചുവെങ്കിലും നിനക്ക്‌ അവി 
ടെ പ്രവേശിക്കാനാവില്ല.” 

അനന്തരം യഹോവയുടെ ഭൃത്യനായ മോശെ 
മോവാബു ദേശത്തു വച്ച്‌ മരണമടഞ്ഞു. 
അങ്ങനെ സംഭവിക്കുമെന്ന്‌ മോശെയോട്‌ 
യഹോവ പറഞ്ഞിരുന്നു. യഹോവ മോശെയെ 
മോവാബില്‍ സംസ്കരിച്ചു. ബേത്ത്പെയോരി 
നെതിരെയുള്ള താഴ്വരയിലായിരുന്നു അത്‌. 
പക്ഷേ മോശെയുടെ ശവകുടീരം എവിടെയാ 
ണെന്ന്‌ ഇന്നും ആര്‍ക്കും അറിയില്ല. 7മരിക്കു 
മ്പോള്‍ മോശെയ്ക്ക്‌ നൂറ്റിയിരുപതു വയസ്സായി 
രുന്നു. അവന്‍ എക്കാലവും അതിശക്തനായി 
രുന്നു. അവന്‍െറ കണ്ണുകള്‍ മങ്ങിയിരുന്നില്പ. 
യോിസ്രായേല്‍ജനത മോശെയ്ക്കുവേണ്ടി മുപ്പ 
തുദിവസം വിലപിച്ചു. അവര്‍ മോവാബിലെ 
യോര്‍ദ്ദാന്‍ താഴ്വരയില്‍ ദു:ഖാചരണം കഴിയും 
വരെ താമസിച്ചു. 














യോശുവ പുതിയ നേതാവാകുന്നു 

മോശെ യോശുവയുടെമേല്‍ തന്‍റ 
കൈകള്‍ വച്ച്‌ അവനെ പുതിയ നേതാവായി 
നിയമിച്ചു. അനന്തരം നൂന്‍െറ പുത്രനായ യോ 
ശൂവയില്‍ ജ്ഞാനത്തിന്‍റെ ആത്മാവ്‌ വന്നു 
നിറഞ്ഞു. അതിനാല്‍ യിസ്രായേല്‍ജനത യോ 
ശൂവയെ അനുസരിക്കാന്‍ തുടങ്ങി. യഹോവ 
മോശെയോടു കല്ലിച്ചതനുസരിച്ചാണ്‌ അവര്‍ 
അങ്ങനെ ചെയ്തത്‌. 1യിസ്രായേലിന്‌ മോശെ 
യെപ്പോലെ മറ്റൊരു പ്രവാചകനുണ്ടായിട്ടില്ല: 
യഹോവയ്ക്ക്‌ മോശെയെ മുഖാമുഖം അറിയാം. 
1ണഇജിപ്തില്‍ ശക്തമായ അത്ഭുതങ്ങള്‍ പ്രവര്‍ 
ത്തിക്കാന്‍ മോശെയെ ആണ്‌ യഹോവ നിയോ 
ഗിച്ചത്‌. ഫറവോനും അവന്‍െറ ഉദ്യോഗസ്ഥ 
ന്മാരും മുഴുവന്‍ ഈജിപ്തുകാരും ആ അത്ഭു 
തങ്ങള്‍ കണ്ടു. 2മോശെ ചെയ്തതുപോലെ 
മറ്റൊരു പ്രവാചകനും ഇത്തരം ശക്തവും അത്ഭു 
തകരവുമായ കാര്യങ്ങള്‍ ചെയ്തിട്ടില്ല. അവന്‍ 
ചെയ്ത കാര്യങ്ങള്‍ യിസ്രായേല്‍ജനത മുഴു 
വന്‍ കണ്ടു. 











213 


യോശുവ 


യിസ്രായേലിനെ നയിക്കാന്‍ ദൈവം 
യോശുവയെ തെരഞ്ഞെടുക്കുന്നു 

മോശെ യഹോവയുടെ ദാസനായിരുന്നു. 

നൂന്‍െറെ പുത്രനായ യോശുവ, മോശെയുടെ 
സഹായിയും. മോശെയുടെ മരണശേഷം 
യഹോവ യോശുവയോടു സംസാരിച്ചു. 
യഹോവ പറഞ്ഞു, “എന്‍െറ ദാസന്‍ മോശെ 
മരിച്ചു. ഇനി നീയും ഈ ജനങ്ങളും യോര്‍ദ്ദാന്‍ 
നദി കുറുകെ കടക്കണം. യിനസ്രായേല്‍ജനത 
യായ നിങ്ങള്‍ക്കു ഞാന്‍ തരുന്ന ഭൂമിയിലേക്ക്‌ 
നിങ്ങള്‍ പ്രവേശിക്കണം. 3നിങ്ങള്‍ക്കു ഞാന്‍ 
ഈ ദേശം തരുമെന്ന്‌ മോശെയോടു ഞാന്‍ 
വാഗ്ദാനം ചെയ്തിരുന്നു. അതിനാല്‍, നിങ്ങള്‍ 
ചെല്ലുന്നിടമെല്ലാം ഞാന്‍ നിങ്ങള്‍ക്കു നല്‍കും. 
ക്രരുഭൂമിയില്‍നിന്നും ലെബാനോനില്‍നിന്നും 
മഹാനദിയായ യൂഹ്രട്ടീസ്റുനദി വരെയുള്ള 
ഹിത്ൃരുടെ മുഴുവന്‍ ഭൂമിയും നിങ്ങളുടേതാകും. 
ഇവിടം മുതല്‍ പടിഞ്ഞാറു മധ്യധരണ്യാഴി 
വരെയുള്ള സ്ഥലങ്ങള്‍ നിങ്ങളുടെ അതിര്‍ത്തി 
ക്കുള്ളിലാകും. ഞാന്‍ മോശെയോടൊപ്പം ഉണ്ടാ 
യിരുന്നതുപോലെ തന്നെ നിന്നോടൊപ്പവും 
ഉണ്ടാകും. നിന്‍െറ ജീവിതത്തിലാകെ നിന്നെ 
തടയുവാന്‍ ആര്‍ക്കും കഴിയില്ല. നിന്നെ ഞാന്‍ 
ഉപേക്ഷിക്കുകയില്ല. ഒരിക്കലും ഞാന്‍ നിന്നെ 
കൈവെടിയില്ല. 

യോശുവാ, നീ ശക്തനും ധൈരൃശാലിയു 
മായിരിക്കുക! ഈ ജനങ്ങളെ അവര്‍ക്ക്‌ ആ 
ഭൂമി ലഭിക്കുന്നതിന്‌ നയിക്കുക. അവര്‍ക്കു ഈ 
ഭൂമി നല്‍കുമെന്ന്‌ അവരുടെ പിതാക്കന്മാരോടു 
ഞാന്‍ വാഗ്ദാനം ചെയ്തിരുന്നു. "പക്ഷേ 
മറ്റൊരു കാര്യത്തിലും നീ ശക്തനും ധൈര്യശാ 
ലിയുമായിരിക്കുക. എന്‍െറ ഭൃത്യന്‍ മോശെ 
നിങ്ങള്‍ക്കു നല്‍കിയ കല്പനകള്‍ കൃത്യമായി 
നിങ്ങള്‍ പാലിക്കണം. അവന്‍െറ ഉപദേശങ്ങള്‍ 
കൃത്യമായി പിന്തുടര്‍ന്നാല്‍ നീ നിന്‍െറ പ്രവൃ 
ത്തികളിലെല്ലാം വിജയിക്കും. &നിയമഗ്രന്ഥങ്ങ 
ളില്‍ എഴുതിയിരിക്കുന്ന കാര്യങ്ങള്‍ എപ്പോഴും 
ഓര്‍മ്മിക്കുക. രാത്രിയിലും പകലും ആ ഗ്രന്ഥം 
പഠിക്കുക. അപ്പോള്‍ അതിലെഴുതിയിരിക്കുന്ന 
കാര്യങ്ങള്‍ അനുസരിക്കുന്നുണ്ടെന്ന്‌ നിങ്ങള്‍ക്കു 
ഉറപ്പു വരുത്താം. അങ്ങനെ ചെയ്താല്‍ നിങ്ങള്‍ 
ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും വിവേകത്തോ 
ടെയും വിജയത്തോടെയും ആയിരിക്കും. 9ശക്ത 
നും ധൈര്യശാലിയുമായിരിക്കാ൯ന്‍ ഞാന്‍ 
നിന്നോടു കല്പിച്ചു. അതിനാല്‍ ഭയപ്പെടാതിരി 
ക്കുക. കാരണം നിന്റെ ദൈവമാകുന്ന 
യഹോവ നീ പോകുന്നിടത്തൊക്കെ നിന്നോ 
ടൊപ്പമുണ്ട്‌.” 








യോശുവ നേതൃത്വം ഏറ്റെടുക്കുന്നു 
10അതിനാല്‍ യോശുവ ജനനേതാക്കള്‍ക്ക്‌ 
ഉത്തരവുകള്‍ നല്‍കി. അവന്‍ പറഞ്ഞു, 11“പാള 
യത്തിലുടനീളം നടന്ന്‌ ജനങ്ങളോടു തയ്യാറാ 
കൂവാന്‍ പറയുക. ജനങ്ങളോടു പറയുക, “കുറെ 
ഭക്ഷണം ഒരുക്കുക. ഇപ്പോള്‍ മുതല്‍ മൂന്നു 


ദിവസം കൊണ്ടു നിങ്ങള്‍ യോര്‍ദ്ദാ൯നദി 
കടന്നു പോകും. നിങ്ങളുടെ ദൈവമാകുന്ന 
യഹോവ നിങ്ങള്‍ക്കു തരുന്ന ഭൂമിയിലേക്കു 
ചെന്ന്‌ നിങ്ങള്‍ അത്‌ സ്വന്തമാക്കുക.” 
12അനന്തരം രൂബേന്‍, ഗാദ്‌ ഗോത്രങ്ങളോടും 
മനശ്ശേയുടെ പകുതി ഗോത്രത്തിനോടും 
യോശുവ സംസാരിച്ചു. യോശുവ പറഞ്ഞു, 
13“യഹോവയുടെ ഭൃത്യനായ മോശെ നിങ്ങ 
ളോടു പറഞ്ഞത്‌ ഓര്‍മ്മിക്കുക. നിങ്ങളുടെ ദൈ 
വമാകുന്ന യഹോവ നിങ്ങള്‍ക്കു വിശ്രമിക്കാന്‍ 
ഇടം നല്‍കുമെന്ന്‌ അവന്‍ പറഞ്ഞു. ആ ഭൂമി 
യഹോവ നിങ്ങള്‍ക്കു തരും! 14വാസ്തവത്തില്‍ 
യോര്‍ദ്ദാ൯നദിക്കു കിഴക്കുള്ള ഈ സ്ഥലം 
യഹോവ നിങ്ങള്‍ക്കു തന്നു കഴിഞ്ഞു. നിങ്ങളു 
ടെ ഭാര്യമാര്‍ക്കും കുട്ടികള്‍ക്കും മൃഗങ്ങള്‍ക്കും ഈ 
ഭൂമിയില്‍ തങ്ങാം. പക്ഷേ നിങ്ങളുടെ ഭടന്മാര്‍ 
നിങ്ങളുടെ സഹോദരന്മാരോടൊപ്പം യോര്‍ദ്ദാ 
നന്‍്നദി കടന്നു പോകണം. നിങ്ങള്‍ യുദ്ധസന്ന 
ദ്ധരായി ആ സ്ഥലം കയ്യടക്കാന്‍ അവരെ സഹാ 
യിക്കണം. ട്യഹോവ നിങ്ങള്‍ക്കു വിശ്രമി 
ക്കാന്‍ ഒരു സ്ഥലം നല്‍കി. അതു തന്നെ അവന്‍ 
നിങ്ങളുടെ സഹോദരന്മാരോടും ചെയ്യും. 
പക്ഷേ അവരുടെ ദൈവമാകുന്ന യഹോവ 
അവര്‍ക്കു വാഗ്ദാനം ചെയ്ത ഭൂമി അവര്‍ക്കു 
കിട്ടുന്നതുവരെ നിങ്ങളവരെ സഹായിക്കണം. 
അനന്തരം നിങ്ങള്‍ക്കു സ്വന്തം സ്ഥലത്തേക്ക്‌, 
യോര്‍ദ്ദാന്‍നദിയുടെ കിഴക്കു വശത്തേക്കു മട 
ങ്ങിവരാം. യഹോവയുടെ ഭൃത്യന്‍ മോശെ നിങ്ങ 
ള്‍ക്കു നല്‍കിയതാണ്‌ ഈ സ്ഥലം.” 
16അപ്പോള്‍ അവര്‍ യോശുവയോടു മറുപടി 
പറഞ്ഞു, “ഞങ്ങളോടു നീ കല്ലിക്കുന്നതെന്തും 
ഞങ്ങള്‍ ചെയ്യാം! നീ അയയ്ക്കുന്നിടത്തൊക്കെ 
ഞങ്ങള്‍ പോകാം! 17മോശെയോടു ഞങ്ങള്‍ 
അനുസരണമുള്ളവരായിരുന്നതുപോലെ 
നിന്നോടും ഞങ്ങള്‍ അനുസരണമുള്ളവരായി 
രിക്കാം. യഹോവയില്‍നിന്ന്‌ ഒരു കാര്യം മാത്രമേ 
ഞങ്ങള്‍ ആവശ്യപ്പെടുന്നുള്ളൂ. നിന്‍റെ ദൈവ 
മാകുന്ന യഹോവ മോശെയോടൊപ്പം ഉണ്ടായി 
രുന്നതുപോലെ നിന്നോടൊപ്പവും ഉണ്ടാവണം 
എന്നു മാത്രം. 18അനന്തരം ആരെങ്കിലും നിന്‍െറ 
വാക്കുകള്‍ക്കെതിരെ തിരിയുകയും, നിന്‍െറ 
വാക്കുകളോടു അനുസരണക്കടു കാണിക്കു 
കയും ചെയ്താല്‍ അയാള്‍ വധിക്കപ്പെടണം. 
ശക്തനും ധൈരൃശാലിയുമായിരിക്കുക!” 














ചാരന്മാര്‍ യെരീഹോയില്‍ 

നൂന്റെ പുത്രനായ യോശുവയും ജന 

ങ്ങളും അക്കാന്ധ്യയില്‍ പാളയമടിച്ചു. 
യോശുവ രണ്ടു ചാരന്മാരെ അയച്ചു. യോശുവ 
ഇവരെ അയച്ചത്‌ മറ്റാരും അറിഞ്ഞില്ല. 
യോശുവ അവരോടു പറഞ്ഞു, “ചെന്ന്‌ ആ 
സ്ഥലം പരിശോധിക്കുക. പ്രത്യകിച്ച്‌ യെരീ 
ഹോനഗരം.” 

അതിനാല്‍ അവര്‍ യെരീഹോനഗരത്തി 
ലേക്കു പോയി. അവര്‍ ഒരു വേശ്യയുടെ 


യോശുവ 2:2-24 


വീട്ടില്‍ ചെന്ന്‌ അവിടെ തങ്ങി. രാഹാബ്‌ 
എന്നായിരുന്നു ആ സ്ത്രീയുടെ പേര്‌. 2യെരീ 
ഹോയിലെ രാജാവിനോടു ചിലര്‍ പറഞ്ഞു, 
“യിസ്രായേലില്‍നിന്നും ചിലര്‍ നമ്മുടെ രാജ്യ 
ത്തിന്റെ ദൌര്‍ബ്ബല്യങ്ങളറിയാ൯ ഇന്നലെ 
രാത്രി എത്തിയിട്ടുണ്ട്‌.” “അതിനാല്‍ യെരീഹോ 
യിലെ രാജാവ്‌ രാഹാബിനന്‍െറയടുത്തേക്കു ഈ 
സന്ദേശം കൊടുത്തയച്ചു: “നിന്‍െറ വീട്ടില്‍ 
തങ്ങിയിരിക്കുന്നവരെ ഒളിപ്പിക്കരുത്‌. അവരെ 
പുറത്തേക്കു കൊണ്ടുവരിക. ചാരപ്പണി നട 
ത്താനാണ്‌ അവര്‍ നമ്മുടെ രാജ്യത്തു വന്നിരി 
ക്കുന്നത്‌.” 4ആ സ്ത്രീ അവരെ രണ്ടുപേരെയും 
ഒളിപ്പിച്ചു. പക്ഷേ അവള്‍ പറഞ്ഞു, “ആ രണ്ടു 
പേരും ഇവിടെ വന്നിരുന്നു. പക്ഷേ അവര്‍ 
എവിടെ നിന്നാണ്‌ വന്നതെന്ന്‌ ഞാനറി 
ഞ്ഞില്ല. സായാഹ്നത്തില്‍ നഗരകവാടം അട 
യ്ക്കാന്‍ സമയമായപ്പോള്‍ അവര്‍ ഇവിടം 
വിട്ടു. അവര്‍ എങ്ങോട്ടാണു പോയതെന്ന്‌ 
എനിക്കറിയില്ല. പക്ഷേ വേഗം ചെന്നാല്‍ അങ്ങ 
യ്ക്കു അവരെ പിടിക്കാനായേക്കും. "രാഹാബ്‌ 
അങ്ങനെ പറഞ്ഞെങ്കിലും അവള്‍ അവരെ 
തട്ടിന്‍പുറത്തു കയറ്റി. അവള്‍ അവരെ അവി 
ടെ കൂട്ടിയിരുന്ന വയ്ക്കോലിനിടയില്‍ ഒളിപ്പി 
ക്കുകയും ചെയ്തു. 

"അതിനാല്‍ രാജാവിന്‍െറയാളുകള്‍ നഗര 
ത്തിനു പുറത്തേക്കു പോവുകയും ജനങ്ങള്‍ 
നഗരകവാടം അടയ്ക്കുകയും ചെയ്തു. യിസ്ധ്രാ 
യേലില്‍നിന്നു വന്ന രണ്ടുപേരെ തെരഞ്ഞാണ്‌ 
രാജാവിന്‍െറയാളുകള്‍ പോയത്‌. അവര്‍ യോർ 
ദഠ൯ന്‍നദിവരെ പോവുകയും ആളുകള്‍ സാധാ 
രണ നദി കടക്കാറുള്ള സ്ഥലങ്ങളിലൊക്കെ പര 
തുകയും ചെയ്തു. 

അവരിരുവരും രാത്രി ഉറങ്ങാന്‍ തയ്യാറെടുക്കു 
കയായിരുന്നു. എന്നാല്‍ രാഹാബ്‌ തട്ടിന്‍ പുറ 
ത്തുകയറി അവരോടു സംസാരിച്ചു. 9രാഹാബു 
പറഞ്ഞു, “ഈ സ്ഥലം യഹോവ നിങ്ങളുടെ 
യാളുകള്‍ക്കു നല്‍കിയതാണെന്ന്‌ എനിക്ക 
റിയാം. നിങ്ങള്‍ ഞങ്ങളെ പേടിപ്പിച്ചു. ഈ 
ദേശത്തു വസിക്കുന്നവര്‍ക്കെല്ലാം നിങ്ങളെ ഭയ 
മാണ്‌. 10യഹോവ നിങ്ങളെ സഹായിച്ച മാര്‍ഗ്ഗ 
ങ്ങളെപ്പറ്റി കേള്‍ക്കുകയും ഞങ്ങള്‍ ഭയക്കുകയും 
ചെയ്തു. നിങ്ങള്‍ ഈജിപ്തില്‍നിന്നു പുറപ്പെ 
ടുപ്പോള്‍ നിങ്ങള്‍ക്കു വഴിയൊരുക്കുവാ൯ 
അവന്‍ ചെങ്കടല്‍ വറ്റിച്ചു. സീഹോന്‍, ഓഗ്‌ 
എന്നീ രണ്ടു അമോര്യരാജാക്കന്മാരോടും 
നിങ്ങള്‍ ചെയ്തതും ഞങ്ങള്‍ കേട്ടു. യോര്‍ദ്ദാന്‍ 
നദിയുടെ കിഴക്കെകരയില്‍ ജീവിക്കുന്ന ആ 
രാജാക്കന്മാരെ നിങ്ങള്‍ നശിപ്പിച്ച രീതിയും 
ഞങ്ങള്‍ കേട്ടു. അതെല്ലാം കേട്ട്‌ ഞങ്ങള്‍ 
വളരെ ഭയന്നു. ഇപ്പോള്‍ ഞങ്ങളിലാരും നിങ്ങ 
ളോടു യുദ്ധം ചെയ്യാന്‍ ധൈര്യമുള്ള വരല്ല. 
കാരണം, മുകളില്‍ സ്വര്‍ഗ്ഗവും താഴെ ഭൂമിയും 
നിങ്ങളുടെ ദൈവമാകുന്ന യഹോവ ഭരിക്കുന്നു! 
12അതിനാല്‍ നിങ്ങളിപ്പോള്‍ എന്നോടു ഒരു 
വാഗ്ദാനം ചെയ്യണം. ഞാന്‍ നിങ്ങളോടു ദയ 
കാണിക്കുകയും നിങ്ങളെ സഹായിക്കുകയും 
ചെയ്തു. അതിനാല്‍ നിങ്ങള്‍ എന്‍െറ കുടുംബ 
ത്തോടു ദയ കാട്ടുമെന്ന്‌ യഹോവയ്ക്കു മുമ്പില്‍ 
സത്യം ചെയ്യുക. അങ്ങനെ ചെയ്യുമെന്ന്‌ ദയ 
വായി എന്നോടു പറയുക. 13എനന്‍െറ പിതാവും 
മാതാവും സഹോദരന്മാരും സഹോദരിമാരും 
അവരുടെ മുഴുവന്‍ കുടുംബാംഗങ്ങളും അടക്കും 
എന്‍െറ കുടുംബത്തെ നിങ്ങള്‍ ജീവിക്കാന്‍ 
അനുവദിക്കുമെന്ന്‌ എന്നോടു പറയുക. 





























214 


നിങ്ങള്‍ ഞങ്ങളെ മരണത്തില്‍നിന്നും രക്ഷി 
ക്കുമെന്ന്‌ വാഗ്ദാനം ചെയ്യുക.” 

14അവര്‍ അതു സമ്മതിച്ചുകൊണ്ടു പറഞ്ഞു, 
“യിസ്രായേലുകാര്‍ നിങ്ങളെ കൊല്ലാന്‍ ശ്രമി 
ച്ചാല്‍ നിങ്ങള്‍ക്കു പകരം ഞങ്ങള്‍ മരിക്കാം. 
ഞങ്ങള്‍ ചെയ്യുന്നത്‌ മറ്റാരോടും പറയരുത്‌. 
അനന്തരം, യഹോവ ഞങ്ങള്‍ക്ക്‌ ഞങ്ങളുടെ 
സ്ഥലം തരുമ്പോള്‍ ഞങ്ങള്‍ നിങ്ങളോടു ദയ 
കാട്ടാം. നിങ്ങള്‍ക്ക്‌ ഞങ്ങളെ വിശ്വസിക്കാം.” 
15നഗരഭിത്തിയോടു ചേര്‍ന്നായിരുന്നു അവ 
ളുടെ വീട പണിതിരുന്നത്‌. അത്‌ ഭിത്തിയുടെ 
ഒരു ഭാഗം തന്നെയായിരുന്നു. അതിനാല്‍ അവള്‍ 
ഒരു കയറുപയോഗിച്ച്‌ അവരെ ജനാലയിലൂടെ 
പുറത്തേക്കു വിട്ടു. 6അനന്തരം അവള്‍ അവ 
രോടു പറഞ്ഞു, “പടിഞ്ഞാറ്‌ മലകളിലേക്കു 
പോവുക. എങ്കില്‍ രാജാവിന്‍െറയാളുകള്‍ 
നിങ്ങളെ കാണുകയില്ല. അവിടെ മൂന്നു 
ദിവസം ഒളിച്ചിരിക്കുക. രാജാവിനന്‍െറയാളുകള്‍ 
മടങ്ങി വന്നതിനുശേഷം നിങ്ങള്‍ക്കു നിങ്ങ 
ളുടെ വഴിയേ പോകാം.” 

17അവര്‍ അവളോടു പറഞ്ഞു, “ഞങ്ങള്‍ നിന 
ക്കൊരു വാഗ്ദാനം തന്നു. പക്ഷേ നീ ഒരു 
കാര്യം ചെയ്തില്ലെങ്കില്‍ വാഗ്ദാനത്തിനു 
ഞങ്ങള്‍ ഉത്തരവാദികളായിരിക്കയില്ല. 18ഞങ്ങ 
ളെ രക്ഷപ്പെടുന്നതിനു സഹായിക്കാന്‍ നീ ഈ 
ചുവന്ന കയര്‍ ഉപയോഗിച്ചു. ഞങ്ങള്‍ ഈ 
സ്ഥലത്തേക്കു മടങ്ങി വരും. അപ്പോള്‍ നീ 
നിന്‍െറ ജനാലയില്‍ ഈ ചുവന്ന കയര്‍ കെട്ടി 
യിടണം. നിന്‍െറ അപ്പനെയും അമ്മയെയും 
സഹോദരന്മാരെയും എല്ലാ കുടുംബാംഗങ്ങളെ 
യും നിന്‍െറ വീട്ടില്‍ നിന്നോടൊപ്പം കൊണ്ടു 
വരണം. 19ഈ വീട്ടില്‍ വസിക്കുന്ന എല്ലാവ 
രെയും ഞങ്ങള്‍ സംരക്ഷിക്കും. നിന്‍െറ വീട്ടി 
ലെ ആര്‍ക്കെങ്കിലും പരിക്കു പറ്റിയാല്‍ അതി 
നെറ ഉത്തരവാദിത്വം ഞങ്ങള്‍ക്കാണ്‌. പക്ഷേ 
നിന്‍െറ വീട്ടില്‍ നിന്ന്‌ ആരെങ്കിലും പുറത്തേ 
ക്കുപോയാല്‍ അയാള്‍ കൊല്ലപ്പെടാന്‍ ഇട 
യുണ്ട്‌. അപ്പോള്‍ അയാളുടെ കാര്യത്തില്‍ ഞങ്ങ 
ള്‍ക്ക്‌ ഉത്തരവാദിത്വമൊന്നുമില്ല. അത്‌ അവ 
ന്‍െറതന്നെ കുറ്റമായിരിക്കും. മഞങ്ങള്‍ നീയു 
മായി ഈ കരാറുണ്ടാക്കുന്നു. പക്ഷേ ഞങ്ങള്‍ 
എന്താണു ചെയ്യുന്നതെന്നതിനെല്ലറ്റി നീ മറ്റാ 
രോടെങ്കിലും പറഞ്ഞാല്‍ ഞങ്ങള്‍ കരാറില്‍ 
നിന്നു മോചിതരായിരിക്കും.” 

21സ്ത്രീ മറുപടി പറഞ്ഞു, “നിങ്ങള്‍ പറ 
ഞ്ഞതു പോലെ തന്നെ ഞാന്‍ ചെയ്യും.” അവള്‍ 
അവരെ യാത്രയാക്കി. അനന്തരം അവള്‍ 
ചുവന്ന കയര്‍ തന്‍െറ ജനാലയില്‍ കെട്ടിയിട്ടു. 
22അവര്‍ അവളുടെ വീട്ടില്‍ നിന്നും മലകളി 
ലേക്കു പോയി. അവരവിടെ മൂന്നു ദിവസം 
തങ്ങി. രാജാവിന്‍െറയാളുകള്‍ വഴിയിലുടനീളം 
തെരഞ്ഞു. മൂന്നു ദിവസങ്ങള്‍ക്കു ശേഷം രാജാ 
വിന്‍െറയാള്‍ക്കാര്‍ അന്വേഷണം നിര്‍ത്തി നഗ 
രത്തിലേക്കു തിരിച്ചുപോയി. 24അനന്തരം രണ്ടു 
ചാരന്മാരും യോശുവയുടെ അടുത്തേക്കു മട 
ങ്ങി. അവര്‍ മലയില്‍ നിന്നിറങ്ങി നദി കുറുകെ 
കടന്നു. അവര്‍ നൂന്‍െറ പുത്രനായ യോശുവ 
യുടെ അടുത്തേക്കു പോയി. തങ്ങള്‍ക്കു സംഭവി 
ച്ചതും തങ്ങള്‍ മനസിലാക്കിയതുമായ കാര്യ 
ങ്ങള്‍ മുഴുവന്‍ അവര്‍ യോശുവയോടു പറ 
ഞ്ഞു. 4അവര്‍ യോശുവയോടു പറഞ്ഞു, 
“യഹോവ യഥാര്‍ത്ഥത്തില്‍ നമുക്ക്‌ ആ ദേശം 
മുഴുവന്‍ തന്നിരിക്കുന്നു. അന്നാട്ടുകാരെല്ലാം 
നമ്മെ ഭയപ്പെട്ടിരിക്കുന്നു.” 






































215 


യോര്‍ദ്ദാ൯ന്‍നദിയിലെ അത്ഭുതം 

പിറ്റേന്ന്‌ അതിരാവിലെ യോശുവയും 

യിസ്രായേല്‍ജനതയും എഴുന്നേറ്റു ശിത്തീം 
വിട്ടു. അവര്‍ യോര്‍ദ്ദാന്‍നദിയിലേക്കു പോയി. 
നദി കുറുകെ കടക്കുന്നതിനുമുനി അവര്‍ നദിക്ക 
രയില്‍ പാളയമടിച്ചു. 2മൂന്നു ദിവസങ്ങള്‍ക്കു 
ശേഷം നേതാക്കള്‍ പാളയത്തിലൂടെ നടന്നു. 
നേതാക്കള്‍ ജനങ്ങള്‍ക്ക്‌ ഉത്തരവുകള്‍ നല്‍കി. 
അവര്‍ പറഞ്ഞു, “പുരോഹിതന്മാരെയും നിങ്ങ 
ളുടെ ദൈവമാകുന്ന യഹോവയുടെ കരാറി 
ന്‍െറ പെട്ടകം ചുമക്കുന്ന ലേവ്യരെയും നിങ്ങള്‍ 
കാണും. അപ്പോള്‍ നിങ്ങള്‍ അവരെ പിന്തു 
ടരണം. പക്ഷേ അത്ര ചേര്‍ന്ന്‌ പിന്തുടരരുത്‌. 
അവര്‍ക്ക്‌ ആയിരംവാര പുറകില്‍ നടക്കുക. 
നിങ്ങള്‍ മുന്പ്‌ ഇവിടെ വന്നിട്ടില്ല. പക്ഷേ 
അവരെ പിന്തുടര്‍ന്നാല്‍ എങ്ങോട്ടാണു 
പോകേണ്ടതെന്നു നിങ്ങള്‍ക്കറിയാ൯ കഴിയും.” 

ടഅനന്തരം യോശുവ ജനങ്ങളോടു പറഞ്ഞു, 
“നിങ്ങള്‍ സ്വയം ശുദ്ധീകരിക്കുക. നാളെ 
യഹോവ നിങ്ങളുടെ മുമ്പാകെ അത്ഭുതങ്ങള്‍ 
പ്രവര്‍ത്തിക്കും.” 

അനന്തരം യോശുവ പുരോഹിതന്മാരോടു 
പറഞ്ഞു, “സാക്ഷ്യപെട്ടകവും ചുമന്ന്‌ ജനങ്ങ 
ള്‍ക്കു മുമ്പിലായി നദി കുറുകെ കടക്കുക.” 
അതിനാല്‍ പുരോഹിതന്മാര്‍ പെട്ടകവും ചുമ 


യോശുവ 3:1-4:9 


സമയങ്ങളില്‍ യോര്‍ദ്ദാന്‍നദി അതിന്‍െറ തീര 
ങ്ങള്‍ കവിഞ്ഞൊഴുകാറുണ്ട. അതിനാല്‍ നദി 
യില്‍ നിറയെ വെള്ളം ഉണ്ടായിരുന്നു. പെട്ടകം 
ചുമന്നിരുന്ന പുരോഹിതന്മാര്‍ നദിയുടെ തീര 
ത്തേക്കുവന്നു. അവര്‍ വെള്ളത്തിലേക്കിറങ്ങി. 
1പെട്ടെന്നു തന്നെ വെള്ളം ഒഴുകുന്നതു നിലച്ചു. 
ആ സ്ഥലത്തിനു പിന്നിലായി അണപോലെ 
വെള്ളം നിറഞ്ഞു. വെള്ളം വളരെ ദൂരം, സാരെ 
ഥാനിനടുത്തുള്ള ഒരു പട്ടണമായ ആദാം വരെ 
യുള്ള വഴിയില്‍ ഒരുമിച്ചു കൂടി ഉയര്‍ന്നു 
പൊങ്ങി. ജനങ്ങള്‍ യെരീഹോയ്ക്കു സമീപം 
വച്ച്‌ നദി കുറുകെ കടന്നു. 17അവിടെ നിലം 
ഉണങ്ങുകയും യഹോവയുടെ സാക്ഷ്യപെട്ടകം 
ചുമന്നിരുന്ന പുരോഹിതന്മാര്‍ നദിയുടെ മദ്ധ്യ 
ത്തിലേക്കിറങ്ങി നില്‍ക്കുകയും ചെയ്തു. 
യിസ്രായേല്‍ജനത മൂഴുവന്‍ വരണ്ട സ്ഥലത്തു 
കൂടി യോര്‍ദ്ദാ൯നദി മുറിച്ചു കടക്കുന്നതുവരെ 
പുരോഹിതന്മാര്‍ അവടെ കാത്തുനിന്നു. 








ജനങ്ങളെ ഓര്‍മ്മിപ്പിക്കാന്‍ കല്ലുകള്‍ 
എല്ലാവരും യോര്‍ദ്ദാ൯നദി കടന്നുകഴിഞ്ഞ 
ാള്‍ യഹോവ യോശുവയോടു പറ 
2“രോ ഗോത്രത്തില്‍നിന്നും ഒരാളെ 
വീതം പന്ത്രണ്ടു പേരെ തെരഞ്ഞെടുക്കുക. 3നദി 





ന്ന്‌ ജനങ്ങള്‍ക്കു മുമ്പേ നടന്നു. അപ്പോള്‍ 
യഹോവ യോശുവയോടു പറഞ്ഞു, “യിസ്രാ 
യേല്‍ ജനതയ്ക്കു കാണാന്‍ നിന്നെ ഇന്നു 
മുതല്‍ ഞാന്‍ ഒരു വലിയ മനുഷ്യനാക്കാ൯ 
തുടങ്ങും. അപ്പോള്‍ ഞാന്‍ നിന്നോടൊപ്പം 
മോശെയോടൊത്തെന്നപോലെ ഉണ്ടാകുമെന്ന്‌ 
ജനങ്ങള്‍ അറിയും. “പുരോഹിതന്മാര്‍ സാക്ഷ്യ 
പെട്ടകം എടുക്കണം. പുരോഹിതന്മാരോടു 
ഇതു പറയുക, “യോര്‍ദ്ദാ൯നദിയുടെ തീരത്തേ 
ക്കു നടക്കുക. വെള്ളത്തിലേക്കിറങ്ങുന്നതിനു 
തൊട്ടു മുമ്പ്‌ നില്‍ക്കുക.” 9അപ്പോള്‍ യോശുവ 
യിസ്രായേല്‍ജനതയോടു പറഞ്ഞു, “വന്ന്‌ 
നിങ്ങളുടെ ദൈവമാകുന്ന യഹോവയുടെ 
വാക്കുകള്‍ കേള്‍ക്കുക. 10ജീവിക്കുന്ന ദൈവം 
സത്യത്തില്‍ നിങ്ങളോടൊപ്പമാണെന്ന്‌ ഇവിടെ 
തെളിവുണ്ട്‌. നിങ്ങളുടെ ശത്രുക്കളെ അവന്‍ 
യഥാര്‍ത്ഥത്തില്‍ തോല്ലിക്കുമെന്നതിനു തെളിവ്‌ 
ഇവിടെയുണ്ട്‌. അവന്‍ കനാന്യരെയും ഹിത്യൃ 
രെയും ഹിവ്യരെയും പെരിസ്യരെയും ഗിര്‍ഗ്ഗ 
ശ്യരെയും അമോര്യരെയും യെബൂസ്യരെയും 
തോല്പിച്ച്‌ അവരെ ആ ദേശത്തുനിന്നും 
പുറത്താക്കും. 1തെളിവിതാ. നിങ്ങള്‍ യോര്‍ദ്ദാ 
ന്‍നദി കുറുകെ കടക്കവേ, മുഴുവന്‍ ലോകത്തി 
ന്‍െറയും യജമാനനന്‍െറ കരാറിന്‍െറ പെട്ടകം 
നിങ്ങള്‍ക്കു മുമ്പേ പോകും. 
2യിന്രായേലിലെ ഓരോ ഗോത്രത്തില്‍ 
നിന്നും ഒരാള്‍ വീതം പന്ത്രണ്ടു പേരെ തെര 
ഞ്ഞെടുക്കുക. 13മൂുഴുവന്‍ ലോകത്തിന്‍െറയും 
യജമാനനായ യഹോവയുടെ പെട്ടകം പുരോ 
ഹിതന്മാര്‍ ചുമക്കും. അവര്‍ നിങ്ങള്‍ക്കു മുമ്പേ 
യോര്‍ദ്ദാ൯നദിയിലേക്ക്‌ പെട്ടകവുമായി 
പോകും. അവര്‍ വെള്ളത്തിലേക്കു പ്രവേശിക്കൂ 
മ്പോള്‍, യോര്‍ദ്ദാ൯നദിയിലെ വെള്ളം ഒഴുകു 
ന്നതു നില്‍ക്കും. ജലപ്രവാഹം പുറകില്‍ നില്‍ 
ക്കുകയും അണപോലെ നിറയുകയും ചെയ്യും.” 
14പുരോഹിതന്മാര്‍ സാക്ഷ്യപെട്ടകം ചുമക്കു 
കയും ജനങ്ങള്‍ തങ്ങള്‍ താമസിച്ച സ്ഥലം 
വിടുകയും ചെയ്തു. ജനങ്ങള്‍ യോര്‍ദ്ദാന്‍നദി 
കുറുകെ കടക്കാന്‍ തുടങ്ങി. 1വിളവെടുപ്പു 

















യില്‍ പുരോഹിതന്മാര്‍ നിന്ന സ്ഥലം കണ്ടുപി 
ടിക്കാന്‍ അവരോടു പറയുക. ആ സ്ഥലത്തു 
നിന്നും പന്ത്രണ്ടു കല്ലുകള്‍ എടുക്കാന്‍ അവ 
രോടു പറയുക. ആ പന്ത്രണ്ടു കല്ലുകളും നിങ്ങ 
ളോടൊപ്പം എടുക്കുക. നിങ്ങള്‍ ഇന്നു രാത്രി 
തങ്ങുന്ന സ്ഥലത്ത്‌ ഈ പന്ത്രണ്ടു കല്ലുകളും 
വയ്ക്കുക.” 

ദ്അതിനാല്‍ യോശുവ ഓരോ ഗോത്രത്തില്‍ 
നിന്നും ഒരാളെ വീതം പന്ത്രണ്ടുപേരെ തെര 
ഞ്ഞെടുത്തു. അനന്തരം അവര്‍ പന്ത്രണ്ടു പേരെ 
യും ഒന്നിച്ചു വിളിച്ചുകൂട്ടി. യോശുവ അവ 
രോടു പറഞ്ഞു, “നിങ്ങളുടെ ദൈവമാകുന്ന 
യഹോവയുടെ വിശുദ്ധപെട്ടകം ഇരിക്കുന്ന 
നദിയിലെ സ്ഥലത്തേക്കു പോവുക. നിങ്ങളോ 
രോരുത്തരും ഓരോ കല്ലുകള്‍ കണ്ടെത്തുക. 
യിന്രായേലിനന്‍െറ പന്ത്രണ്ടു ഗോത്രങ്ങള്‍ക്കും 
ഓരോ കല്ലു വീതം ഉണ്ടായിരിക്കണം. ആ കല്ല്‌ 
നിങ്ങള്‍ ചുമലിലേറ്റി നടക്കുക. ആ കല്ലുകള്‍ 
നിങ്ങള്‍ക്ക്‌ ഒരു അടയാളമായിരിക്കും. ഭാവി 
യില്‍ നിങ്ങളുടെ കൂട്ടികള്‍ ചോദിക്കും, “ഈ 
കല്ലുകളുടെ അര്‍ത്ഥമെന്താണ്‌?" യഹോവ 
യോര്‍ദ്ദാ൯നദിയിലെ ജലപ്രവാഹം തടഞ്ഞു 
നിര്‍ത്തി എന്ന്‌ നിങ്ങള്‍ പറയണം. യഹോവ 
യുടെ കരാറിന്‍െറ വിശുദ്ധപെടുകം നദി കടന്ന 
പ്പോള്‍ ജലപ്രവാഹം നിലച്ചു. ഇക്കാര്യം എക്കാ 
ലവും ഓര്‍മ്മിക്കുവാന്‍ ഈ കല്ലുകള്‍ യിസന്ധ്രാ 
യേല്‍ജനതയെ സഹായിക്കും.” 

അതിനാല്‍ യിസ്രായേല്‍ജനത യോശുവയെ 
അനുസരിച്ചു. യോര്‍ദ്ദാ൯നദിയുടെ നടുക്കു 
നിന്ന്‌ അവര്‍ പന്ത്രണ്ടു കല്ലുകള്‍ എടുത്തു. 
യിസ്രായേലിലെ പന്ത്രണ്ടു ഗോത്രങ്ങളിലോ 
രോന്നിനും ഓരോ കല്ലുകള്‍. യഹോവ യോശു 
വയോടു കല്ലിച്ചതനുസരിച്ചായിരുന്നു അവ 
രതു ചെയ്തത്‌. അവര്‍ ആ കല്ലുകള്‍ ചുമന്നു. 
അനന്തരം അവര്‍ പാളയമടിച്ചിടത്ത്‌ ആ കല്ലു 
കള്‍ വച്ചു. %(യോര്‍ദ്ദാന്‍നദിയുടെ നടുവിലും 
യോശുവ പന്ത്രണ്ടു കല്ലുകള്‍ വച്ചു. യഹോവ 
യുടെ വിശുദ്ധപെട്ടകവും ഏന്തിക്കൊണ്ട്‌ 
പുരോഹിതന്മാര്‍ നിന്ന സ്ഥലത്താണ്‌ അവന്‍ 














യോശുവ 4:10-5:12 


ആ കല്ലുകള്‍ വച്ചത്‌. ആ കല്ലുകള്‍ ഇന്നും 
അവിടെയുണ്ട്‌.) 

10മോശെയുടെ വാക്കുകളനുസരിച്ച്‌ എന്തു 
ചെയ്യണമെന്ന്‌ ജനങ്ങളോടു പറയാന്‍ യഹോ 
വ യോശുവയോടു കല്ലിച്ചിട്ടുണ്ടായിരുന്നു. 
അതിനാല്‍ അക്കാര്യങ്ങള്‍ ചെയ്തു കഴിയും 
വരെ വിശുദ്ധപെട്ടകം ചുമക്കുന്ന പുരോഹിത 
ന്മാര്‍ യോര്‍ദ്ദാന്‍നദിയുടെ മദ്ധ്യത്തില്‍ത്തന്നെ 
നിന്നു. ജനങ്ങള്‍ ധൃതിപിടിച്ച്‌ നദി കടന്നു. 
വ്ജനങ്ങള്‍ നദികടന്നു കഴിഞ്ഞതിനു ശേഷം 
പുരോഹിതര്‍ യഹോവയുടെ പെട്ടകം ജനങ്ങ 
ള്‍ക്കു മുമ്പേ കൊണ്ടുപോയി. 1രൂബേനന്‍െറയും 
ഗാദിന്‍െറയും ഗോത്രക്കാരും മനശ്ശെയുടെ പകു 
തിഗോത്രക്കാരും മോശെയെ അനുസരിച്ചു. 
അവര്‍ മറ്റുള്ളവര്‍ക്കു മുമ്പേ നദി കടന്നു. അവര്‍ 
യുദ്ധസന്നദ്ധരായിരുന്നു. ദൈവം യിസ്രായേല്‍ 
ക്കാര്‍ക്കു നല്‍കുമെന്ന്‌ വാഗ്ദാനം ചെയ്ത ഭൂമി 
സ്വന്തമാക്കാന്‍ മറ്റുള്ളവരെ സഹായിക്കാന്‍ 
പോവുകയായിരുന്നു അവര്‍. 13നാല്പതിനായിര 
ത്തോളം പേര്‍, യുദ്ധത്തിനു സജ്ജരായ പടയാ 
ളികള്‍ യഹോവയ്ക്കു മുമ്പില്‍ കടന്നുപോയി. 
അവര്‍ യെരീഹോയിലെ താഴ്വരയിലേക്കു 
പോവുകയായിരുന്നു. 

14ആ ദിവസം യോശുവയെ യഹോവ എല്ലാ 
യിസ്രായേല്‍ ജനങ്ങള്‍ക്കും മുമ്പില്‍ ഉയര്‍ന്ന 
പദവിയിലാക്കി. ആ സമയം മുതല്‍ ജനങ്ങള്‍ 
യോശുവയെ ആദരിച്ചു. മോശെയെ എന്ന 
പോലെ അവര്‍ യോശുവയെ ജീവിതകാല 
മാകെ ആരരിച്ചു. 

പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാര്‍ നദി 
യില്‍ത്തന്നെ നില്‍ക്കുകയായിരുന്നപ്പോള്‍ യ 
ഹോവ യോശുവയോടു പറഞ്ഞു, 1“പൂരോ 
ഹിതന്മാരോടു നദിയില്‍നിന്നും വരാന്‍ കല്ലി 
ക്കുക.” 17അതിനാല്‍ യോശുവ പൂരോഹിതന്മാ 
രോടു കല്ലിച്ചു. അവന്‍ പറഞ്ഞു, “യോര്‍ദ്ദാന്‍ 
നദിയില്‍നിന്നും പുറത്തു വരിക.” 1“പുരോഹി 
തന്മാര്‍ യോശുവയെ അനുസരിച്ചു. പെട്ടകവും 
ചുമന്നുകൊണ്ട്‌ അവര്‍ നദിയില്‍നിന്നും പുറ 
ത്തുവന്നു. പുരോഹിതന്മാരുടെ പാദം മറുകര 
യില്‍ സ്പര്‍ശിച്ചമാത്രയില്‍ത്തന്നെ നദിയിലെ 
ജലം ഒഴുകാന്‍ തുടങ്ങി. ജനങ്ങള്‍ കടക്കുന്നതിന്‌ 











216 


അപ്പോള്‍ ആ ജനങ്ങള്‍ എപ്പോഴും നിങ്ങളുടെ 
ദൈവമാകുന്ന യഹോവയെ ഭയക്കും.” 

യിസ്രായേല്‍ജനത മുഴുവന്‍ യോര്‍ദ്ദാന്‍ 

നദി കുറുകെ കടന്നു കഴിയുംവരെ 
യഹോവ നദിയിലെ വെള്ളം വറ്റിച്ചു. യോര്‍ 
ദാന്‍നദിയുടെ പടിഞ്ഞാറു വസിക്കുന്ന അമോ 
രൃരൂടെ രാജാക്കന്മാരും മദ്ധ്യധരണ്യാഴിയുടെ 
തീരത്തു വസിക്കുന്ന കനാന്യരുടെ രാജാക്ക 
ന്മാരും ഇതേപ്പറ്റി കേട്ട വളരെ ഭയന്നു. അതിനു 
ശേഷം യിസ്രായേൽല്‍ജനതയ്ക്കെതിരെ നിന്ന്‌ 
യുദ്ധം ചെയ്യാന്‍ അവര്‍ക്കു ഒട്ടും ധൈര്യമു 
ണ്ടായില്ല. 





യിസ്രായേല്‍ജനത പരിച്ഛേദിതര്‍ 

ആ സമയം യഹോവ യോശുവയോടു പറ 
ഞ്ഞു, “തീക്കപ്പുകൊണ്ട്‌ കത്തികളുണ്ടാക്കി 
യിസ്രായേലിലെ പുരുഷന്മാരെ പരിച്ഛേ 
ദനം ചെയ്യുക.” 3അതിനാല്‍ യോശുവ തീക്കല്പൂ 
കളില്‍ നിന്നും കത്തികളുണ്ടാക്കി. അനന്തരം 
അവന്‍ ഗിബെയെത്ത്‌-ഹാരാത്തില്‍ വച്ച്‌ 
യിസ്രായേലുകാരെ പരിച്ഛേദനം ചെയ്തു. 

4്യോശൂവ അവരെ പരിച്ഛേദനം 
ചെയ്യുവാനുള്ള കാരണം ഇതായിരുന്നു. യിസ്രാ 
യേല്‍ജനത ഈജിപ്തു വിട്ടതിനുശേഷം സൈ 
നൃത്തില്‍ ചേരാന്‍ കഴിയുമായിരുന്ന പുരുഷ 
ന്മാര്‍ പരിച്ഛേദനം ചെയ്തിരുന്നു. മരുഭൂമിയി 
ലായിരിക്കെ പടയാളികളില്‍ ഒരുപാടുപേര്‍ 
യഹോവയെ അനുസരിച്ചില്ല. അതിനാല്‍ 
“ധാരാളം ഭക്ഷണം വളരുന്ന ഭൂമി” അവര്‍ കാണു 
കയില്ലെന്ന്‌ യഹോവ വാഗ്ദാനം ചെയ്തി 
രുന്നു. നമുക്ക്‌ ആ ഭൂമി നല്‍കുമെന്ന്‌ യഹോവ 
നമ്മുടെ പൂര്‍വ്വികന്മാരോടു വാഗ്ദാനം ചെയ്‌ 
തിരുന്നു. പക്ഷേ അവര്‍ മൂലം-ആ ഭടന്മാര്‍ മുഴു 
വന്‍ മരിക്കുംവരെ ദൈവം യിസ്രായേല്‍ ജന 
തയെ നാല്പതു വര്‍ഷം മരുഭൂമിയില്‍ അലഞ്ഞു 
നടക്കാന്‍ ഇടയാക്കി. ആ പടയാളികളൊക്കെ 
മരിക്കുകയും അവരുടെ പുത്രന്മാര്‍ അവരുടെ 
സ്ഥാനത്തേക്കു വരികയും ചെയ്തു. എന്നാല്‍ 
ഈജിപ്തില്‍നിന്നുള്ള യാത്രാമദ്ധ്യേ മരുഭൂമി 
യില്‍ പിറന്ന ആണ്‍കുട്ടികളൊന്നും പരിച്ഛേ 
ദനം ചെയ്യപ്പെട്ടിരുന്നില്പ. അതിനാല്‍ യോശുവ 











മുമ്പത്തേതുപോലെ നദി വീണ്ടും കരകവി 
ഞ്ഞൊഴുകി. 

19ഒന്നാം മാസത്തിലെ പത്താം ദിവസമാണ്‌ 
ജനങ്ങള്‍ യോര്‍ദ്ദാന്‍നദി കടന്നത്‌. ജനങ്ങള്‍ 
യെരീഹോയുടെ കിഴക്ക്‌ ഗില്‍ഗാലില്‍ പാളയമ 
ടിച്ചു. 27യോര്‍ദ്ദാന്‍നദിയില്‍നിന്നും പെറുക്കി 
യെടുത്ത കല്ലുകളും ജനങ്ങള്‍ എടുത്തിരുന്നു. 
യോശുവ ആ കല്ലുകള്‍ ഗില്‍ഗാലില്‍ 
സ്ഥാപിച്ചു. 2അനന്തരം യോശുവ ജനങ്ങ 
ളോടു പറഞ്ഞു, “ഭാവിയില്‍ നിങ്ങളുടെ കുട്ടി 
കള്‍ അവരുടെ മാതാപിതാക്കളോടു ചോദിക്കും, 
“ഈ കല്ലുകളുടെ അര്‍ത്ഥമെന്താണ്‌?” 2നിങ്ങള്‍ 
കുട്ടികളോടു പറയണം, “യിസ്രായേല്‍ജനത 
വരണ്ട ഭൂമിയിലൂടെ യോര്‍ദ്ദാ൯നദി കടന്ന 
തിന്‍െറ സ്മാരകമാണിത്‌. 23നിങ്ങളുടെ ദൈവ 
മാകുന്ന യഹോവ യോര്‍ദ്ദാ൯നദിയുടെ പ്രവാ 
ഹം നിര്‍ത്തി. ജനങ്ങള്‍ നദി കടക്കുംവരെ നദി 
വരണ്ടിരുന്നു. ചെങ്കടലില്‍ സംഭവിച്ചതു 
പോലെ. ജനങ്ങള്‍ക്കു കുറുകെ കടക്കുവാന്‍ 
യഹോവ ചെങ്കടലിലെ വെള്ളം വറ്റിച്ചു.” 
24യഹോവ അതിശക്തനാണെന്ന്‌ ഈ രാജ്യ 
ത്തെ ജനങ്ങള്‍ മൂഴുവന്‍ അറിയുന്നതിനു 
വേണ്ടിയാണ്‌ അവനിങ്ങനെ ചെയ്തത്‌. 











അവരെ പരിച്ഛേദനം ചെയ്തു. 

“യോശുവ എല്ലാവരേയും പരിച്ഛേദനം 
ചെയ്തു കഴിഞ്ഞു. എല്ലാവര്‍ക്കും ഭേദമാകുന്ന 
തുവരെ ജനങ്ങള്‍ അവിടെത്തന്നെ പാളയമ 


ടിച്ചു. 


കനാനിലെ ആദ്യത്തെ പെസഹ 

അപ്പോള്‍ യഹോവ യോശുവയോടു പറ 
ഞ്ഞു, “നിങ്ങള്‍ ഈജിപ്തില്‍ അടിമകളായി 
രുന്നു. അത്‌ നിങ്ങള്‍ക്കു നാണക്കേടുണ്ടാക്കു 
കയും ചെയ്തു. പക്ഷേ ഇന്ന്‌ ആ നാണക്കേടു 
ഞാന്‍ എടുത്തു കളഞ്ഞിരിക്കുന്നു.” അതിനാല്‍ 
യോശുവ ആ സ്ഥലത്തിനു ഗില്‍ഗാല്‍ എന്നു 
പേരിട്ടു. ആ സ്ഥലത്തിന്‌ ഇന്നും ഗില്‍ഗാല്‍ 
എന്നു തന്നെയാണ്‌ പേര്‌. യിസ്രായേല്‍ജനത 
പെസഹ ആഘോഷിച്ചു. യെരീഹോയുടെ 
സമതലങ്ങളില്‍ ഗില്‍ഗാലില്‍ പാളയമടിച്ചിരി 
ക്കെയാണ്‌ അവര്‍ അതാഘോഷിച്ചത്‌. അത്‌ 
മാസത്തിന്‍റെ പതിനാലാം തീയതിയായി 
രുന്നു. 1॥പെസഹയുടെ പിറ്റേന്ന്‌ ജനങ്ങള്‍ ആ 
ഭൂമിയില്‍ വളര്‍ന്ന ഭക്ഷണം കഴിച്ചു. പുളിമാവ്‌ 
ചേര്‍ക്കാത്ത അല്പവും വറുത്ത ധാന്യവും 
അവര്‍ തിന്നു. 12പിറ്റേന്ന്‌ രാവിലെ സ്വര്‍ഗ്ഗ 





217 


ത്തില്‍നിന്ന്‌ വിശുദ്ധഭക്ഷണം വരുന്നതു നില 
ച്ചു. കനാ൯ദേശത്തു വളര്‍ന്ന ഭക്ഷണം ജന 
ങ്ങള്‍ തിന്നതിനു ശേഷമാണ്‌ ഇതു സംഭവിച്ചത്‌. 
Sie മുതല്‍ യിസ്രായേല്‍ജനതയ്ക്കു സ്വര്‍ 
ഗുത്തില്‍നിന്നുള്ള വിശുദ്ധഭക്ഷണം ലഭിച്ചില്ല. 

യോശുവ യെരീഹോയ്ക്കടുത്തായിരി 
ക്കവെ അവന്‍ മുകളിലേക്കു നോക്കിയപ്പോള്‍ 
തനിക്കു മുമ്പില്‍ ഒരാള്‍ നില്‍ക്കുന്നതു കണ്ടു. 
അയാളുടെ കയ്യില്‍ ഒരു വാളുണ്ടായിരുന്നു. 
യോശുവ അയാളെ സമീപിച്ച്‌ ചോദിച്ചു. “നീ 
ഞങ്ങളുടെ ഒരു സുഹൃത്താണോ. അതോ ശത്രു 
വോ?” 14അയാള്‍ മറുപടി പറഞ്ഞു, “ഞാന്‍ 
ശത്രുവല്ല. ഞാന്‍ യഹോവയുടെ സേനാനായ 
കനാകുന്നു. ഞാ൯ നിങ്ങളുടെ അടുത്തേക്കു 
ഇപ്പോള്‍ വരുന്നതേയുള്ളൂ.” 

ആദരവു കാണിക്കാനായി യോശുവ നില 
ത്തു നമസ്കരിച്ചു. അവന്‍ ചോദിച്ചു, “ഞാന്‍ 
അങ്ങയുടെ ദാസന്‍, എന്‍െറ യജമാനന്‍ എനി 
ക്കായി എന്തെങ്കിലും കല്പന നല്‍കിയി 
ട്ടുണ്ടോ?” 

15യഹോവയുടെ സൈനൃത്തിന്‍്ററ നായ 
കന്‍ പറഞ്ഞു, “നിന്‍െറ ചെരുപ്പുകള്‍ ഉനരുക. 
നീ ഇപ്പോള്‍ നില്‍ക്കുന്ന സ്ഥലം വിശുദ്ധ 


മാണ്‌.” അതിനാല്‍ യോശുവ അവനെ അനുസ 


രിച്ചു. 











യെരീഹോ പിടിച്ചെടുത്തു 
യെരീഹോനഗരം അടയ്ക്കപ്പെട്ടു. യിസ്ധ്രാ 
ഉം അടുത്തു വന്നതിനാല്‍ നഗര 
വാസികളാകെ ഭയന്നു. ആരും നഗരത്തിലേക്കു 


കടക്കുകയോ ആരും പുറത്തേക്കു പോവു 
കയോ ഉണ്ടായില്ല. 
2അനന്തരം യഹോവ യോശുവയോടു പറ 


ഞ്ഞു, “നോക്കൂ, യെരീഹോനഗരത്തെ തോല്ലി 
ഓന്‍ ഞാന്‍ നിങ്ങളെ അനുവദിക്കും. നഗര 
ത്തിലെ രാജാവിനെയും പടയാളികളെയും 
നിങ്ങള്‍ തോല്ലിക്കും. 3എല്ലാ ദിവസവും ഒരു 
തവണ വീതം നഗരത്തെ ചുറ്റി നടക്കുക. ആറു 
ദിവസം ഇങ്ങനെ ചെയ്യുക. 4ആണ്‍ചെമ്മരിയാ 
ടിന്‍െറ കൊമ്പു കൊണ്ടുണ്ടാക്കിയ ഏഴു കാഹ 
ളങ്ങളെടുക്കാ൯ ഏഴു പുരോഹിതന്മാരോടു 
പറയുക. വിശുദ്ധപെട്ടകം എടുക്കുക. വിശുദ്ധ 
പെട്ടകത്തിനു മുമ്പിലൂടെ ചുറ്റി നടക്കാന്‍ 
പുരോഹിതരോടു പറയുക. ഏഴാം ദിവസം, 
നഗരത്തിനു ചുറ്റും ഏഴു തവണ ചുറ്റി നടക്കുക. 
അങ്ങനെ പോകുമ്പോള്‍ ഏഴാം ദിവസം കാഹ 
ളം മുഴക്കാന്‍ പുരോഹിതരോടു പറയുക. $പു 
രോഹിതര്‍ കാഹളങ്ങളില്‍നിന്നും ഒരു അത്യുച്ച 
നാദം പുറപ്പെടുവിക്കണം. നിങ്ങള്‍ ആ ശബ്ദം 
കേള്‍ക്കുമ്പോള്‍ ജനങ്ങളോടു ആര്‍ത്തു വിളി 
ക്കാന്‍ പറയണം. നിങ്ങളങ്ങനെ ചെയ്യുമ്പോള്‍ 
നഗരത്തിന്‍െറ ഭിത്തി തകര്‍ന്നു വീഴുകയും 
നിങ്ങള്‍ക്കു നേരിട്ട നഗരത്തിലേക്കു പ്രവേശി 
ക്കാനാവുകയും ചെയ്യും.” 

അതിനാല്‍ നൂറ പുത്രനായ യോശുവ 
പുരോഹിതന്മാരെ വിളിച്ചു കൂട്ടി. യോശുവ 
അവരോടു പറഞ്ഞു, “യഹോവയുടെ വിശുദ്ധ 
പെട്ടകം എടുക്കുക. അനന്തരം കാഹളങ്ങളു 
മെടുത്ത്‌ പെടുകത്തിനു മുമ്പില്‍ ചുറ്റി നടക്കാന്‍ 
ഏഴു പുരോഹിതന്മാരോടും പറയുക.” 7അന 
ന്തരം യോശുവ ജനങ്ങളോടു കല്ലിച്ചു, 
“ഇപ്പോള്‍ പോകൂ! നഗരത്തെ ചുറ്റി നടക്കുക. 
ആയുധമേന്തിയ പടയാളികള്‍ യഹോവയുടെ 











യോശുവ 5:13-6:19 


വിശുദ്ധപെട്ടകത്തിനു 
ക്കണം.” 

യോശുവ ജനങ്ങളോടു സംസാരിച്ചതിനു 
ശേഷം ഏഴു പുരോഹിതന്മാരും യഹോവയ്ക്കു 
മുമ്പില്‍ ചുറ്റി നടക്കാന്‍ തുടങ്ങി. ചുറ്റി നടക്കു 
മ്പോള്‍ അവര്‍ കൈയിലേന്തിയിരുന്ന കാഹളം 
മുഴക്കിയിരുന്നു. യഹോവയുടെ വിശുദ്ധ 
പെട്ടകം ചുമന്നിരുന്ന പുരോഹിതന്മാര്‍ 
അവരെ പിന്തുടര്‍ന്നു. *ആയുധമേന്തിയിരുന്ന 
ഭടന്മാര്‍ പുരോഹിതന്മാരുടെ മുമ്പില്‍ ചുറ്റി 
നടന്നു. ബാക്കിയുള്ളവര്‍ കാഹളം വിളിച്ചു 
കൊണ്ട്‌ പെട്ടകത്തിനു പിന്നാലെ നടന്നു. 
1യുദ്ധവിളി നടത്തരുതെന്ന്‌ യോശുവ ജനങ്ങ 
ളോടു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവന്‍ പറ 
ഞ്ഞു, “ആര്‍പ്പിടരുത്‌, ഞാന്‍ നിങ്ങളോടു പറ 
യുന്ന ദിവസംവരെ ഒറ്റവാക്കും മിണ്ടരുത്‌. 
അനന്തരം നിങ്ങള്‍ക്ക്‌ ആര്‍ത്തു വിളിക്കാം!” 

1അങ്ങനെ വിശുദ്ധപെട്ടകം ചുമക്കുന്ന 
പുരോഹിതന്മാരെ യോശുവ ഒരു തവണ 
നഗരം ചുറ്റിച്ചു. അനന്തരം അവര്‍ പാളയത്തി 
ലേക്കു മടങ്ങുകയും ആ രാത്രി അവിടെ ചെല 
വഴിക്കുകയും ചെയ്തു. പിറ്റേന്ന്‌ അതിരാ 
വിലെ യോശുവ ഉണര്‍ന്നെണീറ്റു. പൂരോഹി 
തന്മാര്‍ യഹോവയുടെ വിശുദ്ധപെട്ടകം 
വീണ്ടും എടുത്തു. 13ഏഴു പുരോഹിതന്മാര്‍ ഏഴു 
ക 
വ 


മുമ്പില്‍ ചുറ്റി നട 


ാഹളങ്ങളും എടുത്തു. അവര്‍ യഹോവയുടെ 
ിശുദ്ധപെട്ടകത്തിനു മുമ്പില്‍ ചുറ്റി നടക്കു 
കയും കാഹളം വിളിക്കുകയും ചെയ്തു. ആയു 
ധമേന്തിയ പടയാളികള്‍ അവര്‍ക്കു മുമ്പേ ചുറ്റി 
നടക്കാന്‍ തുടങ്ങി. യഹോവയുടെ വിശുദ്ധ 
പെട്ടകത്തിനു പിന്നില്‍ നടക്കുകയായിരുന്ന 
പുരോഹിതന്മാര്‍ ചുറ്റി നടക്കുകയും തങ്ങളുടെ 
കാഹളം മുഴക്കുകയും ചെയ്തിരുന്നു. 14അങ്ങ 
നെ രണ്ടാം ദിവസം അവരെല്ലാം നഗരത്തെ 
ഒരു പ്രാവശ്യം ചുറ്റി നടന്നു. അതിനുശേഷം 
അവര്‍ പാളയത്തിലേക്കു മടങ്ങിവന്നു. ഇതെ 
ല്ലാം അവര്‍ ആറു ദിവസത്തേക്കു നിത്യവും 
ചെയ്തു. 

ഏഴാം ദിവസം അതിരാവിലെ അവര്‍ എഴു 
ന്നേറ്റു. അവര്‍ നഗരത്തെ ഏഴു തവണ ചുറ്റി 
നടക്കുകയും ചെയ്തു. മുന്‍ ദിവസങ്ങളില്‍ 
ചെയ്തതുപോലെ തന്നെയാണ്‌ അവര്‍ ചുറ്റി 
നടന്നത്‌. പക്ഷേ അന്ന്‌ അവര്‍ ഏഴു തവണ 
നഗരത്തിനു പ്രദക്ഷിണം വച്ചു. ഏഴാമത്തെ 
തവണ അവര്‍ നഗരം ചുറ്റിയപ്പോള്‍ പുരോഹി 
തന്മാര്‍ കാഹളം മുഴക്കി. അപ്പോള്‍ യോശുവ 
കല്പന നല്‍കി: “ഇനി ആര്‍ത്തുവിളിക്കുക! 
യഹോവ നിങ്ങള്‍ക്ക്‌ ഈ നഗരം നല്‍കുന്നു! 
17നഗരവും അതിലുള്ളതെല്ലാം യഹോവയ്ക്കു 
ള്ളതാണ്‌.* രാഹാബ്‌ എന്ന വേശ്യയെയും 
അവളുടെ വീട്ടിലുള്ളവരെയും മാത്രം അവശേ 
ഷിപ്പിക്കുക. രാഹാബ്‌ രണ്ട്‌ ചാരന്മാരെ രക്ഷി 
ച്ചതിനാല്‍ അവര്‍ വധിക്കപ്പെടരുത്‌. 18മറ്റുള്ള 
തെല്ലാം നമ്മള്‍ നശിപ്പിക്കണം എന്നത്‌ ഓര്‍മ്മി 
ക്കുക. അവയൊന്നും എടുക്കരുത്‌. നിങ്ങള്‍ ആ 
സാധനങ്ങള്‍ എടുക്കുകയും അവ നിങ്ങളുടെ 
പാളയത്തിലേക്കു കൊണ്ടുവരികയും ചെയ്‌ 
താല്‍ നിങ്ങള്‍ സ്വയം നശിക്കും. മറ്റു യിസ്ധാ 
യേലുകാര്‍ക്കു നിങ്ങള്‍ ദുരിതങ്ങള്‍ വരുത്തി 
വയ്ക്കുകയും ചെയ്യും. സ്വര്‍ണ്ണം, വെള്ളി, ഓട, 























യഹോവയ്ക്കുള്ളതാണ്‌ ഈ സാധനങ്ങള്‍ മറ്റാരും 
ഉപയോഗിക്കാതിരിക്കാന്‍ ദൈവാലയത്തിലെ 
കലവറയില്‍ സൂക്ഷിക്കുകയോ നശിപ്പിക്കുകയോ 
ചെയ്തിരുന്നു എന്നര്‍ത്ഥം. 











യോശുവ 6:20-7:13 


ഇരുമ്പ്‌ ഇവ കൊണ്ടുണ്ടാക്കിയതൊക്കെ യഹോ 
വയുടേതാണ്‌. ആ സാധനങ്ങള്‍ യഹോവ 
യുടെ ഖജനാവില്‍ വയ്ക്കപ്പെടണം 
2പുരോഹിതന്മാര്‍ കാഹളം മുഴക്കി. അതു 
കേട്ടയുടന്‍ ജനങ്ങള്‍ ആര്‍ത്തട്ടഹസിക്കാനും 
തുടങ്ങി. മതില്‍ തകര്‍ന്നുവീഴുകയും ജനം നേരി 
ട്ട്‌ നഗരത്തിലേക്കിരച്ചുകയറുകയും ചെയ്തു. 
അങ്ങനെ യിസ്രായേല്‍ജനത ആ നഗരത്തെ 
തോല്ലിച്ചു. ജനങ്ങള്‍ നഗരത്തിലുള്ള തെല്ലാം 
നശിപ്പിച്ചു. ജീവനുള്ളതായി അവിടെയുണ്ടാ 
യിരുന്നതെല്ലാം അവര്‍ നശിപ്പിച്ചു. യുവാക്കന്മാ 
രെയും വൃദ്ധന്മാരെയും യുവതികളെയും വൃദ്ധക 
ളെയും കന്നുകാലികള്‍, ആടുകള്‍, കഴുതകള്‍ 
അങ്ങനെ എല്ലാറ്റിനെയും അവര്‍ കൊന്നു. 
യോശുവ രണ്ടു ചാരന്മാരോടും സംസാരിച്ചു. 
യോശുവ പറഞ്ഞു, “വേശ്യയുടെ ഗൃഹത്തിലേ 
ക്കു പോവുക. അവളെ പുറത്തു കൊണ്ടുവരിക. 
അവളോടൊപ്പമുള്ള എല്ലാവരെയും കൊണ്ടു 
വരിക. നിങ്ങള്‍ അവളോടു ചെയ്ത വാഗ്ദാനം 
മൂലമാണിങ്ങനെ ചെയ്യേണ്ടത്‌.” 
2അതിനാല്‍ അവരിരുവരും ആ വീട്ടിലേക്കു 
കയറിച്ചെന്ന്‌ രാഹാബിനെ പുറത്തേക്ക്‌ കൊ 
ണ്ടുവന്നു. അവളുടെ അപ്പന്‍, അമ്മ, സഹോദ 
രന്മാര്‍, അവളൂടെ മറ്റു കുടുംബക്കാര്‍, പിന്നെ 
അവളോടൊപ്പം വീട്ടിലുണ്ടായിരുന്നവര്‍ എന്നി 
ങ്ങനെ എല്ലാവരെയും പുറത്തു കൊണ്ടുവന്നു. 
അവര്‍ ആ മനുഷ്യരെയെല്ലാം യിസ്ധ്രായേലി 
നെറ പാളയത്തിനു പുറത്ത്‌ സുരക്ഷിതമായി 
താമസിപ്പിച്ചു. 4അനന്തരം യിസ്രായേല്‍ജനത 
നഗരം മുഴുവന്‍ കത്തിച്ചു. വെള്ളി, സ്വര്‍ണ്ണം, 
ഓട്‌, ഇരുമ്പ്‌, എന്നിവ കൊണ്ടുണ്ടാക്കിയ സാധ 
നങ്ങളൊഴികെ മറ്റെല്ലാം അവര്‍ കത്തിച്ചു. ആ 
സാധനങ്ങള്‍ അവര്‍ യഹോവയുടെ ഖജനാ 
വില്‍ വച്ചു. യോശുവ, വേശ്യയായ രാഹാബി 
നെയും അവളുടെ കുടുംബത്തെയും അവളോ 
ടൊപ്പമുള്ള മറ്റുള്ളവരെയും രക്ഷിച്ചു. യോശുവ 
യെരീഹോയിലേക്കയച്ച ചാരന്മാരെ രാഹാബ്‌ 
സഹായിച്ചതിനാലാണ്‌ യോശുവ അവരെ 
ജീവിക്കാന്‍ അനുവദിച്ചത്‌. രാഹാബ്‌ ഇന്നും 
യിസ്ര്രായേല്‍ജനങ്ങള്‍ക്കിടയില്‍ ജീവിക്കുന്നു. 
2അപ്ല്യോശ യോശുവ ഈ പ്രധാന 
വാഗ്ദാനം ചെയ്തു. അവന്‍ പറഞ്ഞു: 
“യെരീഹോ വീണ്ടും പണിയുന്നവന്‍ 
യഹോവയില്‍ നിന്നുള്ള അപകടത്തില്‍. ഈ 
നഗരത്തിന്‌ അടിക്കല്പിടുമ്പോള്‍ അവന്‍ തന്‍െറ 
മൂത്തപുത്രന്‍ നഷ്ടമാകും. കവാടങ്ങള്‍ പിടി 
പ്പിക്കുമ്പോള്‍ ഇളയപുത്രനും നഷ്ടമാകും.” 
27അങ്ങനെ യഹോവ യോശുവയോടൊപ്പ 
മുണ്ടായിരുന്നു. യോശുവ രാജ്യത്തെമ്പാടും 
പ്രസിദ്ധനാവുകയും ചെയ്തു. 




















ആഖാന്‍െറ പാപം 

പക്ഷേ യിസ്രായേല്‍ജനത ദൈവത്തെ 

അനുസരിച്ചില്ല. യെഹൂദയുടെ ഗോത്ര 
ത്തില്‍ ആഖാ൯ എന്നൊരാളുണ്ടായിരുന്നു. കര്‍ 
മ്മിയുടെ പുത്രനായിരുന്നു അയാള്‍. കര്‍മ്മി 
സബ്ദിയുടെ പുത്രന്‍. സബ്ദി സെരാകിന്‍െറ 
പുത്രനും. നശിപ്പിക്കപ്പെടേണ്ട ചില സാധന 
ങ്ങള്‍ ആഖാ൯ കൈവശം വച്ചിരുന്നു. അതി 
നാല്‍ യഹോവ യിസ്രായേല്‍ജനതയോടു വള 
രെയധികം കോപിച്ചു. 

2യെരീഹോ അവര്‍ തോല്ലിച്ചതിനു ശേഷം 
യോശുവ ചിലരെ ഹായിയിലേക്കയച്ചു. ബേ 
ഥേലിനു കിഴക്ക്‌ ബേഥവേനിന്‌ അടുത്തായി 








218 


രുന്നു ഹായി. യോശുവ അവരോടു പറഞ്ഞു, 
“ഹായിയിലേക്കു പോയി അവിടത്തെ ദൌര്‍ബ്ബ 
ലയങ്ങള്‍ കണ്ടെത്തുക.” അതിനാല്‍ അവര്‍ ചാര 
പ്രവര്‍ത്തനത്തിന്‌ അവിടേക്കു പോയി. 

പിന്നീട്‌ അവര്‍ യോശുവയുടെ അടുത്ത്‌ 
മടങ്ങിയെത്തി. അവര്‍ പറഞ്ഞു, “ഹായി ഒരു 
ദൂര്‍ബ്ബലസ്ഥലമാണ്‌. ആ സ്ഥലത്തെ തോല്ലി 
ക്കാന്‍ നമ്മള്‍ എല്ലാവരും തന്നെ വേണമെന്നില്ല. 
രണ്ടായിരമോ മൂവായിരമോ പേരെ മാത്രമേ 
അങ്ങോട്ടയയ്ക്കേണ്ടതുള്ളൂ. മുഴുവന്‍ സേനയേ 
യും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമുക്കെ 
തിരെ യുദ്ധം ചെയ്യാന്‍ അവിടെ വളരെക്കുറച്ചു 
പേരേ ഉള്ളൂ.” 

4ടഅതിനാല്‍ മൂവായിരത്തോളം പേര്‍ ഹായി 
യിലേക്കു പോയി. പക്ഷേ ഹായി ദേശക്കാര്‍ 
മുപ്പത്താറ്‌ യിസന്രായേലുകാരെ വധിച്ചു. 
യിസ്രായേല്‍ജനത ഓടിപ്പോകുകയും ചെയ്തു. 
ഹായിക്കാര്‍ അവരെ നഗരകവാടങ്ങളില്‍ നിന്ന്‌ 
കല്പുമടകള്‍ വരെ ഓടിച്ചു. ഹായി ദേശക്കാര്‍ 
അവരെ ദയനീയമായി പരാജയപ്പെടുത്തി. 

അതുകണ്ടപ്പോള്‍ യിസ്രായേല്‍ജനത വല്ല 
തെ ഭയക്കുകയും അവരുടെ ധൈര്യം നഷ്്‌ടപ്പെ 
ടുകയും ചെയ്തു. ഇതു കേട്ടപ്പോള്‍ യോശുവ 
ദു:ഖം പ്രകടിപ്പിക്കാന്‍ തന്‍റ വസ്ത്രങ്ങള്‍ 
വലിച്ചുകീറി. അവന്‍ വിശുദ്ധപെട്ടകത്തിനു 
മുന്നില്‍ നമസ്കരിച്ചു. സയാഹ്നംവരെ യോശു 
വ അവിടെ തങ്ങി. യിസ്രായേല്‍ നേതാക്കളും 
അങ്ങനെ തന്നെ ചെയ്തു. ദു:ഖം പ്രകടിപ്പി 
ക്കാന്‍ അവര്‍ തങ്ങളുടെ തലയില്‍ ചെളിവാരി 
യിട്ടു. 

"യോശുവ പറഞ്ഞു, “എന്‍െറ യജമാനനായ 
യഹോവേ! ഞങ്ങളുടെ ജനതയെ നീ യോര്‍ 
ദുര൯നദി കടത്തിക്കൊണ്ട്‌ വന്നു. എന്തിനാണ്‌ 
ഞങ്ങളെ ഇത്ര ദൂരെ കൊണ്ടുവന്ന്‌ അമോര്യ 
ര്‍ക്കു കൊല്ലാന്‍ കൊടുക്കുന്നത്‌? ഞങ്ങള്‍ യോര്‍ 
ദുഠന്‍നദിയുടെ മറുകരയില്‍ സംതൃപ്തരായി 
കഴിയുകയായിരുന്നുവല്ലോ! “എന്‍െറ ജീവനാ 
ണെ വാഗ്ദാനം ചെയ്യുന്നു. യഹോവേ! 
ഇപ്പോള്‍ എനിക്കു മറ്റൊന്നും പറയാന്‍ കഴിയി 
ല്ല. യിസ്രായേല്‍ ശത്രുവിനു കീഴടങ്ങി. 9എന്താ 
ണു സംഭവിച്ചതെന്ന്‌ കനാന്യരും ഈ രാജ്യത്തെ 
മറ്റുള്ളവരും കേള്‍ക്കും. അപ്പോള്‍ അവര്‍ ഞങ്ങ 
ളെ ആക്രമിച്ചു വധിക്കും! അപ്പോള്‍ നിന്‍െറ 
മഹത്തായ നാമം സംരക്ഷിക്കാന്‍ നീ എന്തു 
ചെയ്യും? യഹോവ യോശുവയോടു പറഞ്ഞു, 
“നീയെന്തിനാണ്‌ വീണു കിടക്കുന്നത്‌? എഴു 
ന്നേല്‍ക്കൂ! 11യിസ്രായേല്‍ജനത എനിക്കെതിരെ 
പാപം ചെയ്തിരിക്കുന്നു. അവരോടു ഞാന്‍ 
അനുസരിക്കാന്‍ കല്ലിച്ച കാരാര്‍ അവര്‍ ലംഘി 
ച്ചു. നശിപ്പിക്കാന്‍ ഞാന്‍ അവരോടു കല്പിച്ച 
ചില സാധനങ്ങള്‍ അവര്‍ എടുത്തു. അവര്‍ 
എന്നില്‍നിന്നും മോഷ്ടിച്ചു. അവര്‍ നുണ പറ 
ഞ്ഞു, ആ സാധനങ്ങള്‍ അവര്‍ അവര്‍ക്കു 
വേണ്ടി തന്നെ എടുത്തു. 12അതിനാലാണ്‌ 
യിസ്രായേല്‍ജനത യുദ്ധത്തില്‍ പരാജയഒ 
ട്ടത്‌. പാപം ചെയ്തതിനാല്‍ അവര്‍ നശിപ്പിക്ക 
പെടണം. ഞാന്‍ നിങ്ങളെ തുടര്‍ന്ന്‌ സഹായി 
ക്കില്ല. നശിപ്പിക്കാന്‍ ഞാന്‍ കല്ലിച്ച സാധന 
ങ്ങള്‍ നിങ്ങള്‍ നശിപ്പിക്കാതെ ഞാന്‍ നിങ്ങളോ 
ടൊത്തു തുടരുകയില്ല. 

13“ഇപ്പപോള്‍ പോയി ജനങ്ങളെ ശുദ്ധീകരി 
ക്കുക. ജനങ്ങളോടു ഇങ്ങനെ പറയുക, 
“നിങ്ങള്‍ സ്വയം ശുദ്ധീകരിക്കുക. നാളത്തേക്കു 
തയ്യാറെടുക്കുക. താന്‍ കല്ലിച്ചതുപോലെ ചില 

















219 


സാധനങ്ങള്‍ നശിപ്പിക്കാതെ യിന്ധ്രായേല്‍ജന 
തയില്‍ ചിലര്‍ കൈവശം വച്ചുവെന്ന്‌ യിസ്രാ 
യേലിന്‍െറ ദൈവമാകുന്ന യഹോവ പറയുന്നു. 
ആ സാധനങ്ങള്‍ ദൂരെക്കളയാത്തിടത്തോളം 
കാലം നിങ്ങള്‍ക്കു ശത്രുക്കളെ തോല്ലിക്കാനാ 
വില്ല. 

14“നാളെ രാവിലെ നിങ്ങള്‍ യഹോവയുടെ 
സന്നിധിയില്‍ നില്‍ക്കണം. എല്ലാ ഗോത്രങ്ങളും 
യഹോവയുടെ സന്നിധിയില്‍ വരണം. 
യഹോവ ഒരു ഗോത്രത്തെ തെരഞ്ഞെടുക്കും. 
അനന്തരം ആ ഗോത്രം മാത്രം യഹോവയുടെ 
മുമ്പില്‍ നില്‍ക്കുക. അനന്തരം ആ ഗോത്രത്തില്‍ 
നിന്ന്‌ ഒരു വംശത്തെ യഹോവ തെരഞ്ഞെടു 
ക്കും. ആ വംശക്കാര്‍ മാത്രം പിന്നീട യഹോവ 
യുടെ മുമ്പില്‍ നില്‍ക്കുക. അപ്പോള്‍ ആ വംശ 
ത്തിലെ ഓരോ കടുംബത്തെയും യഹോവ പരി 
ശോധിക്കും. അനന്തരം യഹോവ ഒരു കുടുംബ 
ത്തെ തെരഞ്ഞെടുക്കും. അനന്തരം ആ കുടുംബം 
വേണം യഹോവയുടെ സന്നിധിയില്‍ നില്‍ 
ക്കാന്‍. അപ്പോള്‍ യഹോവ ആ കുടുംബത്തില്‍ 
ഓരോരുത്തരെയും പരിശോധിക്കും. 1ടനമ്മള്‍ 
നശിപ്പിക്കേണ്ടിയിരുന്ന സാധനം കയ്യിലുള്ള 
വ൯ അപ്പോള്‍ പിടിക്കപ്പെടും. അനന്തരം 
അയാള്‍ അഗ്നിയില്‍ നശിപ്പിക്കപ്പെടും. അവ 
ന്‍േറതായിട്ടുള്ള എല്ലാ സാധനങ്ങളും അവനോ 
ടൊപ്പം നശിക്കുകയും ചെയ്യും. അയാള്‍ യഹോ 
വയുമായുള്ള കരാര്‍ ലംഘിച്ചു. യിസ്രായേല്‍ 
ജനതയോടു അയാള്‍ ഒരു വലിയ തിന്മ പ്രവര്‍ 
ത്തിച്ചു!” 

പിറ്റേന്ന്‌ അതിരാവിലെ, യോശൂവ ജന 
തയെ മുഴുവന്‍ യഹോവയുടെ സവിധത്തിലേ 
ക്കു നയിച്ചു. എല്ലാ ഗോത്രങ്ങളും യഹോവ 
യ്ക്കു മുമ്പില്‍ നിന്നു. യഹോവ, യെഹുദയുടെ 
ഗോത്രത്തെ തെരഞ്ഞെടുത്തു. 17അതിനാല്‍ 
യെഹൂദയുടെ ഗോത്രത്തിലെ എല്ലാ വംശങ്ങ 
ളും യഹോവയുടെ മുമ്പില്‍ നിന്നു. സേരഹ്‌ 
വംശത്തെ യഹോവ തെരഞ്ഞെടുത്തു. അന 
ന്തരം സേരഹ്‌ വംശത്തിലെ എല്ലാ കുടുംബങ്ങ 
ളും യഹോവയുടെ മുമ്പില്‍ നിന്നു. സബ്ദി 
യുടെ കുടുംബം തെരഞ്ഞെടുക്കപ്പെട്ടു. 18അന 
ന്തരം ആ കുടുംബത്തിലുള്ള എല്ലാവരും യഹോ 
വയുടെ മുമ്പില്‍ വന്നു നില്‍ക്കാന്‍ യോശുവ 
പറഞ്ഞു. കര്‍മ്മിയുടെ പുത്രനായ ആഖാനെ 
യഹോവ തെരഞ്ഞെടുത്തു. (കര്‍മ്മി, സബ്ദി 
യുടെ പുത്രനായിരുന്നു. സേരെഹിന്‍െറ പുത്ര 
നായിരുന്നു സബ്ദി.) 

19അനന്തരം യോശുവ ആഖാനോടു പറഞ്ഞു, 
“മകനേ, പ്രാര്‍ത്ഥിക്കൂ. യിസ്രായേലിന്‍റെ ദൈ 
വമാകുന്ന യഹോവയെ നീ ആദരിക്കു. നിന്‍െറ 
പാപങ്ങള്‍ അവനോടു ഏറ്റുപറയുകയും 
ചെയ്യൂ. നീ എന്താണു ചെയ്തതെന്ന്‌ ഒന്നും 
ഒളിച്ചുവയ്ക്കാതെ എന്നോടു പറയൂ!” 

20ആഖാന്‍൯ മറുപടി പറഞ്ഞു, “അതു ശരി 
യാണ്‌! യിസ്രായേലിന്‍റെ ദൈവമാകുന്ന 
യഹോവയ്ക്കെതിരെ ഞാന്‍ പാപം ചെയ്തു. 
ഞാന്‍ ചെയ്തത്‌ ഇതാണ്‌; 2/യെരീഹോയും 
അതിലെ സാധനങ്ങളും നമ്മള്‍ പിടിച്ചെടു 
ത്തു. ബാബിലോണില്‍നിന്നുള്ള മനോഹരമായ 
ഒരു മേലങ്കിയും അഞ്ചു പരണ്ടോളം വെള്ളിയും 
ഒരു പനണ്ടോളം സ്വര്‍ണ്ണവും ഞാന്‍ കാണാനി 
ടയായി. അവ ഞാന്‍ ആഗ്രഹിച്ചു. അതിനാല്‍ 
ഞാന്‍ അവ എടുത്തു. എന്‍െറ കൂടാരത്തിന 
ടിയില്‍ നിലത്ത്‌ അവ കുഴിചിട്ടിട്ടുണ്ട. വെള്ളി 
മേലങ്കിയുടെ അടിയിലാണ്‌.” 























യോശുവ 7:14-8:5 


22അതിനാല്‍ യോശുവ ചിലരെ കൂടാരത്തി 
ലേക്കു അയച്ചു. അവര്‍ കൂടാരത്തിലേക്ക്‌ ഓടി 
ച്ചെന്ന്‌ അതില്‍ ഒളിപ്പിച്ചു വച്ച സാധനങ്ങള്‍ 
കണ്ടെടുത്തു. വെള്ളി, മേലങ്കിയുടെ കീഴിലു 
ണ്ടായിരുന്നു. അവര്‍ ആ സാധനങ്ങള്‍ കൂടാര 
ത്തില്‍നിന്നും പുറത്തു കൊണ്ടുവന്നു. അവര്‍ 
അതെല്ലാം യോശുവയുടെയും മറ്റ്‌ യിസ്രായേ 
ലുകാരുടെയും അടുത്തേക്ക്‌ കൊണ്ടുവന്നു. 
അവര്‍ അവ യഹോവയുടെ മുമ്പില്‍ നില 
ത്തെറിഞ്ഞു. 

24പിന്നെ, യോശുവയും മറ്റെല്ലാവരും ചേര്‍ന്ന്‌ 
സേരഹിനന്‍െറെ പുത്രനായ ആഖാനെ ആഖോര്‍ 
താഴ്വരയിലേക്കു നയിച്ചു. വെള്ളി, മേലങ്കി, 
സ്വര്‍ണ്ണം, ആഖാന്‍െറ പുത്രന്മാരും പുത്രിമാരും, 
അവന്‍െറ കാളകള്‍, കഴുതകള്‍, ആടുകള്‍, 
കൂടാരം അങ്ങനെ അവന്‍െറ എല്ലാ സാധനങ്ങ 
ളും അവര്‍ കൂടെ കൊണ്ടുപോയി. എല്ലാ സാധ 
നങ്ങളും അവര്‍ ആഖാനോടൊപ്പം ആഖോര്‍ 
താഴ്വരയിലേക്കു കൊണ്ടുപോയി. 

അപ്പോള്‍ യോശുവ പറഞ്ഞു, “നീ ഞങ്ങ 
ള്‍ക്കു വളരെ കുഴപ്പങ്ങളുണ്ടാക്കി! എന്നാലി 
പ്പോള്‍ യഹോവ നിനക്കു കുഴപ്പങ്ങളുണ്ടാക്കും!” 
പിന്നെ എല്ലാവരും ആഖാനന്‍െറയും കുടുംബ 
ത്തിന്‍റെയും മേല്‍ കല്ലെറിഞ്ഞ്‌ അവരെ 
കൊന്നു. എന്നിട്ട അവരെ അവര്‍ക്കുള്ള സാധന 
ങ്ങള്‍ സഹിതം ജനങ്ങള്‍ ദഹിപ്പിച്ചു. 2ആഖാ 
നെ കത്തിച്ചശേഷം അവന്‍െറ മേല്‍ അവര്‍ 
വലിയ കല്ലുകള്‍ എടുത്തു വച്ചു. ആ പാറകള്‍ 
ഇന്നും അവിടെയുണ്ട്‌. അങ്ങനെ ദൈവം ആഖാ 
നെ യാതനപ്പെടുത്തി. അതിനാലാണ്‌ ആ 
സ്ഥലത്തിന്‌ ആഖോര്‍താഴ്വര എന്നു പേരു 
വന്നത്‌. അതിനുശേഷം യഹോവ ജനങ്ങളോടു 
കോപിച്ില്ല. 








ഹായി നശിപ്പിക്കപ്പെട്ടു 

അനന്തരം യഹോവ യോശുവയോടു പറ 
ഞ്ഞു, “ഭയപ്പെടരുത്‌, തളരരുത്‌. നിന്‍െറ മുഴു 
വന്‍ പടയാളികളെയും ഹായിയിലേക്കു നയി 
ക്കുക. ഹായിയിലെ രാജാവിനെ തോല്ലിക്കാ൯ 
നിന്നെ ഞാന്‍ സഹായിക്കാം. അവന്‍െറ ജനത 
യെയും അവന്‍െറ നഗരത്തെയും അവന്‍െറ 
ഭൂമിയെയും ഞാന്‍ നിങ്ങള്‍ക്കു തരുന്നു. 2യെരീ 
ഹോയോടും അതിന്‍െറ രാജാവിനോടും ചെ 
യ്തതു തന്നെ നിങ്ങള്‍ ഹായിയോടും അതി 
നെറ രാജാവിനോടും ചെയ്യുക. അപ്പോള്‍ മാത്ര 
മേ നിങ്ങള്‍ക്ക്‌ അവരുടെ മൃഗസമ്പത്ത്‌ കയ്യട 
ക്കാന്‍ കഴിയൂ. ആ സമ്പത്തും മൃഗങ്ങളെയും 
നിങ്ങള്‍ക്കിടയില്‍ പങ്കു വയ്ക്കണം. ഇപ്പോള്‍ 
നഗരത്തിനു പിന്നില്‍ ഒളിച്ചിരിക്കാന്‍ നിങ്ങ 

ളുടെ ഭടന്മാരില്‍ ചിലരോടു പറയുക.” 
അതിനാല്‍ യോശുവ തന്‍െറ സൈന്യത്തെ 
മുഴുവന്‍ ഹായിയിലേക്കു നയിച്ചു. തന്‍െറ ഏറ്റ 
വും മികച്ച മുപ്പതിനായിരം ഭടന്മാരെ യോശുവ 
തെരഞ്ഞെടുത്തു. അവന്‍ അവരെ രാത്രിയില്‍ 
തന്നെ അയച്ചു. യോശുവ അവര്‍ക്ക്‌ ഈ കല്പന 
നല്‍കി: “ഞാന്‍ നിങ്ങളോടു പറയുന്നത്‌ ശ്രദ്ധ 
യോടെ കേള്‍ക്കുക. നഗരത്തിനു പുറത്തുള്ള 
പ്രദേശത്ത്‌ നിങ്ങള്‍ ഒളിച്ചിരിക്കണം. ആക്രമി 
ക്കാന്‍ തക്കം പാര്‍ത്തിരിക്കുക. നഗരത്തില്‍ 
നിന്നും വളരെ അകലേക്കു പോകരുത്‌. ജാഗ്രത 
യോടെ ഇരിക്കുക. $എന്നോടൊച്പമുള്ളവരെയും 
നയിച്ച്‌ ഞാന്‍ നഗരത്തെ ചുറ്റി നടക്കാം. നഗര 
ത്തിലുള്ളവര്‍ ഞങ്ങള്‍ക്കെതിരെ യുദ്ധത്തിനു 








യോശുവ 8:6-29 


വന്നെന്നിരിക്കും. ഞങ്ങള്‍ മുമ്പു ചെയ്തതു 
പോലെ തിരിഞ്ഞോടും. 

അവര്‍ ഞങ്ങളെ നഗരത്തില്‍നിന്നും ഓടി 
ക്കും. മുമ്പത്തെപ്പോലെ ഞങ്ങള്‍ ഓടിപ്പോവു 
കയാണെന്ന്‌ അവര്‍ ധരിക്കും. അതിനാല്‍ 
ഞങ്ങള്‍ ഓടിപ്പോകും. 7അനന്തരം നിങ്ങള്‍ ഒളി 
ചിരിക്കുന്നിടത്തുനിന്ന്‌ ചാടി വന്ന്‌ നഗരത്തി 
നെറ നിയന്ത്രണം ഏറ്റെടുക്കണം. നിങ്ങള്‍ക്കു 
വിജയിക്കാനുള്ള ശക്തി നിങ്ങളുടെ ദൈവമാ 
കുന്ന യഹോവ നല്‍കും. 
“യഹോവ പറയുന്നതു നിങ്ങള്‍ ചെയ്യണം. 
എന്നെ നിരീക്ഷിക്കുക. നഗരത്തെ ആക്രമിക്കാ 
നുള്ള കല്പന ഞാന്‍ നിങ്ങള്‍ക്കു തരും. നഗര 
ത്തിന്‍റെ നിയന്ത്രണം ഏറ്റെടുത്ത്‌ അത്‌ തീ 
വയ്ക്കുക.” 
9അനന്തരം യോശുവ അവരെ ഒളിസ്ഥലത്തു 
കൊണ്ടുപോയി കാത്തിരുന്നു. അവര്‍ ബേഥേ 
ലിനും ഹായിയ്ക്കും ഇടയ്ക്കുള്ള ഒരു സ്ഥലത്തേ 
ക്കു പോയി. ഹായിയ്ക്കു പടിഞ്ഞാറായിരുന്നു 
ആ സ്ഥലം. യോശുവ രാത്രി തന്‍െറ ജനതയോ 
ടൊപ്പം കഴിഞ്ഞു. 1പിറ്റേന്ന്‌ അതിരാവിലെ, 
യോശുവ ജനങ്ങളെ വിളിച്ചുകൂട്ടി. അനന്തരം 
യോശുവയും യിസ്രായേല്‍നേതാക്കളും അവരെ 
ഹായിയിലേക്കു നയിച്ചു. 1യോശൂുവയോടൊ 
ത്തുണ്ടായിരുന്ന ഭടന്മാര്‍ മുഴുവന്‍ ഹായിയിലേ 
ക്കു മുന്നേറി. അവര്‍ നഗരത്തിനു മുമ്പില്‍ 
നിന്നു. നഗരത്തിനു വടക്ക്‌ പട്ടാളം പാളയമ 
ടിച്ചു. സൈന്യത്തിനും ഹായിയ്ക്കുമിടയില്‍ 
ഒരു താഴ്വരയുണ്ടായിരുന്നു. 

2അങ്ങനെ യോശുവ അയ്യായിരം പേരെ 
തെരഞ്ഞെടുത്തു. ബേഥേലിനും ഹായിയ്ക്കും 
ഇടയ്ക്ക്‌ നഗരത്തിനു പിടിഞ്ഞാറുള്ള സ്ഥല 
ത്ത്‌ യോശുവ അവരെ ഒളിപ്പിച്ചിരുത്തി. 13അ 
ങ്ങനെ യോശുവ തനന്‍െറയാളുകളെ യൂദ്ധസജ്ജ 
രാക്കി. പ്രധാന താവളം നഗരത്തിനു വടക്കു 
വശത്തായിരുന്നു. മറ്റുള്ളവര്‍ നഗരത്തിനു പടി 
ഞ്ഞാറ്‌ ഒളിച്ചിരുന്നു. ആ രാത്രിയില്‍ യോശുവ 
താഴ്വരയിലേക്കിറങ്ങി. 

14പിന്നീട ഹായിയിലെ രാജാവ്‌ യിനസന്ധ്രായേ 
ലിന്‍െറെ സൈന്യത്തെ കണ്ടു. രാജാവും അവ 
ന്‍െറയാളുകളും യിസ്രായേല്‍ ജനതയോടു 
യുദ്ധം ചെയ്യാന്‍ ധൃതിയില്‍ പുറപ്പെട്ടു. ഹായി 
രാജാവ്‌ നഗരത്തിന്‍െറ കിഴക്കു വശത്ത്‌ യോർ 
ദുഠറന്‍താഴ്വരയുടെ ഭാഗത്തേക്കുപോയി. അതി 
നാല്‍ നഗരത്തിനു പിന്നില്‍ ഭടന്മാര്‍ ഒളിച്ചിരി 
ക്കുന്നത്‌ അവന്‍ കണ്ടില്ല. 

യോശുവയും യിസ്രായേലുകാരും തങ്ങളെ 
പുറകോട്ടു തള്ളാന്‍ ഹായി സൈന്യത്തെ 
അനുവദിച്ചു. യോശുവയും മറ്റുള്ളവരും നഗര 
ത്തിനു കിഴക്ക്‌ മരുഭൂമിയിലേക്കോടി. 1നഗരവാ 
സികള്‍ ആര്‍ത്തുവിളിച്ചുകൊണ്ട്‌ യോശുവ 
യെയും അവനന്‍െറയാളുകളെയും ഓടിക്കാന്‍ 
തുടങ്ങി. എല്ലാവരും നഗരം വിട്ടു. 17ഹായിയി 
ലെയും ബേഫേലിലെയും ജനങ്ങളെല്ലാം 
യിസ്രായേല്‍സേനയെ പിന്തുടര്‍ന്നു. നഗരം 
തുറന്നു കിടന്നിരുന്നു. അതിനെ സംരക്ഷിക്കാന്‍ 
ആരും ഉണ്ടായിരുന്നില്ല. 

18അപ്പ്രോള്‍ യഹോവ യോശുവയോടു 
പറഞ്ഞു, “നിന്‍െറ കുന്തം ഹായിനഗരത്തിനു 
നേരെ പിടിക്കുക. ആ നഗരം ഞാന്‍ നിനക്കു 
തരാം.” അതിനാല്‍ യോശുവ തന്‍െറ കുന്തം 
ഹായിനഗരത്തിനു നേരെ പിടിച്ചു. 19ഒളിച്ചിരി 
ക്കുകയായിരുന്ന യിസന്രായേലുകാര്‍ അതു 
കണ്ടു. അവര്‍ പെട്ടെന്ന്‌ തങ്ങളുടെ ഒളിസ്ഥല 














220 


ങ്ങളില്‍നിന്നും പുറത്തേക്കു വന്ന്‌ നഗരത്തിലേ 
ക്കോടി. അവര്‍ നഗരത്തില്‍ പ്രവേശിച്ച്‌ അതി 
നെറ നിയന്ത്രണം ഏറ്റെടുത്തു. അനന്തരം ഭട 
ന്മാര്‍ നഗരത്തിനു തീ വച്ചു. 

20ഹായിയിലെ ജനങ്ങള്‍ തിരിഞ്ഞു നോക്കി 
യപ്പോള്‍ തങ്ങളുടെ നഗരം എരിയുന്നതാണ്‌ 
കണ്ടത്‌. ആകാശത്തേക്കു പുക ഉയരുന്നത്‌ 
അവര്‍ കണ്ടു. അതിനാല്‍ അവര്‍ക്കു ശക്തിയും 
ധൈര്യവും നഷ്ടപ്പെടു. അവര്‍ യിസ്ധായേലു 
കാരെ ഓടിക്കുന്നത്‌ നിര്‍ത്തി. യിസ്രായേലു 
കാര്‍ ഓടിപ്പോകുന്നതും നിര്‍ത്തി. അവര്‍ തിരി 
ഞ്ഞ്‌ ഹായിജനതയോടു യുദ്ധം ചെയ്യാന്‍ 
പോയി. ഹായിജനതയ്ക്ക്‌ ഓടിപ്പോകാന്‍ സുര 
ക്ഷിതമായ ഒരു സ്ഥലവും ഉണ്ടായിരുന്നില്ല. 
മതങ്ങളുടെ സൈന്യം നഗരത്തിന്‍െറ നിയന്ത്ര 
ണം ഏറ്റെടുത്തത്‌ യോശുവയും അവന്‍െറയാളു 
കളും കണ്ടു. നഗരത്തിൽനിന്നും പുക ഉയരു 
ന്നത്‌ അവര്‍ കണ്ടു. അവര്‍ ഓട്ടം നിര്‍ത്തി 
തിരിഞ്ഞ്‌ ഹായിജനതയോടു യുദ്ധത്തിനു മുതി 
ര്‍ന്നപ്പോഴായിരുന്നു അത്‌. 22അപ്പോള്‍ ഒളിച്ചി 
രുന്നവര്‍ നഗരത്തിൽനിന്നും വന്ന്‌ യുദ്ധത്തിനു 
സഹായിച്ചു. യിസ്രായേല്‍സൈന്യം രണ്ടു വശ 
ത്തുനിന്നും വന്ന്‌ ഹായിജനതയെ കുടുക്കി. 
യിസ്രായേല്‍ അവരെ തോല്പിച്ചു. ഹായിയിലെ 
ഒരാള്‍ പോലും അവശേഷിക്കാത്തതുവരെ- 
ശത്രുക്കളിലൊരാളും രക്ഷപ്പെടാത്തതുവരെ- 
അവര്‍ യുദ്ധം ചെയ്തു. 23പക്ഷേ ഹായി രാജാ 
വ്‌ ജീവനോടെ ഇരുന്നു. യോശുവയുടെ ആളു 
കള്‍ അവനെ യോശുവയുടെ അടുത്തു കൊണ്ടു 
വന്നു. 











യുദ്ധ നിരൂപണം 

യുദ്ധത്തിനിടയില്‍ യിസ്രായേല്‍സൈന്യം 
ഹായിക്കാരെ വയലുകളിലേക്കും മരുഭൂമിയി 
ലേക്കും തുരത്തി. അങ്ങനെ ഹായിയിലെ ജന 
ങ്ങളെ മരുഭൂമിയിലും വയലുകളിലും വച്ച്‌ 
യിസ്രായേൽല്‍സൈന്യം കൊന്നു. അനന്തരം 
യിസ്രായേല്‍സൈന്യം ഹായിയിലേക്കു മടങ്ങി 
അവിടെ ജീവിച്ചിരുന്നവരെ വധിച്ചു. 25അന്നു 
തന്നെ ഹായിയിലെ മുഴുവന്‍ പേരും മരിച്ചു. 
അവിടെ പന്തീരായിരം സ്ത്രീ-പുരുഷന്മാരുണ്ടാ 
യിരുന്നു. 2യോശുവ തന്‍െറ കുന്തം ഹായി 
യുടെ നേര്‍ക്കു ചൂണ്ടി നഗരം നശിപ്പിക്കാന്‍ 
തന്‍െറ ആളുകള്‍ക്കു സൂചന നല്‍കി. നഗരത്തി 
ലെ മുഴുവന്‍ ജനങ്ങളും നശിക്കുംവരെ യോശുവ 
നിര്‍ത്തിയില്ല. 27യിസ്രായേല്‍ജനത നഗരത്തി 
ലെ മൃഗങ്ങളെയും മറ്റു സാധനങ്ങളെയും തങ്ങ 
ള്‍ക്കുവേണ്ടി സൂക്ഷിച്ചുവച്ചു. യോശുവയ്ക്കു 
കല്പനകള്‍ നല്‍കിയപ്പോള്‍ അവന്‍ ചെയ്യണ 
മെന്ന്‌ യഹോവ നിര്‍ദ്ദേശിച്ച കാര്യങ്ങള്‍ തന്നെ 
യാണത്‌. 














28അനന്തരം യോശുവ ഹായിനഗരം കത്തി 
ചു. ആ നഗരം ശൂന്യമായ ഒരു കല്‍ക്കൂന 
മാത്രമായി. ഇന്നും അതങ്ങനെ തന്നെ. ഹായി 
രാജാവിനെ യോശുവ ഒരു മരത്തില്‍ തൂക്കി. 
വൈകുന്നേരം വരെ അവര്‍ രാജാവിനെ മര 
ത്തില്‍ തൂക്കിയിട്ടു. അസ്തമനത്തില്‍, രാജാവി 
നെറ ശരീരം മരത്തില്‍നിന്നും താഴെയിറക്കാന്‍ 
യോശുവ തന്‍െറ ഭൂത്യന്മാരോടു പറഞ്ഞു. 
അവര്‍ ആ ശരീരം നഗരകവാടത്തിങ്കല്‍ താഴേ 
ക്കെറിഞ്ഞു. അനന്തരം അവര്‍ ശരീരം ധാരാളം 
കല്ലുകള്‍കൊണ്ട്‌ മൂടി. ആ കല്‍ക്കൂമ്പാരം ഇന്നും 
അവിടെ കാണാം. 





221 


അനുഗ്രഹങ്ങളുടെയും ശാപ 
ങ്ങളുടെയും വായന 

30അനന്തരം യോശുവ യിസ്രായേലിന്‍റെ 
ദൈവമായ യഹോവയ്ക്കുവേണ്ടി ഒരു യാഗ 
പീഠം നിര്‍മ്മിച്ചു. ഏബാല്‍പര്‍വ്വതത്തിലാണ്‌ 
അവന്‍ യാഗപീഠം നിര്‍മ്മിച്ചത്‌. 31യാഗപീഠ 
ങ്ങള്‍ എങ്ങനെ നിര്‍മ്മിക്കണമെന്ന്‌ യഹോവയു 
ടെ ഭൂത്യനായ മോശെ യിസ്രായേല്‍ജനതയോടു 
പറഞ്ഞിരുന്നു. അതിനാല്‍ യോശുവ മോശെ 
യുടെ ന്യായപ്രമാണപുസ്തകത്തില്‍ എഴുതി 
യിരുന്നതുപോലെ യാഗപീഠം നിര്‍മ്മിച്ചു. മുറി 
ക്കാത്ത കല്ലുകള്‍ ഉപയോഗിച്ചാണ്‌ യാഗപീഠം 
നിര്‍മ്മിക്കപ്പെട്ടത്‌. ആ കല്ലുകളില്‍ ഒരുപകരണ 
വും ഒരിക്കലും ഉപയോഗിച്ചിരുന്നില്ല. അവര്‍ 
യഹോവയ്ക്ക്‌ ആ യാഗപീഠത്തില്‍ ഹോമ 
യാഗം അര്‍പ്പിച്ചു. സമാധാനബലികളും അവര്‍ 
അര്‍പ്പിച്ചു. 2യോശുവ അവിടെ മോശെയുടെ 
നിയമങ്ങള്‍ കല്ലുകളില്‍ എഴുതിവച്ചു. മുഴുവന്‍ 
യിസ്രായേലുകാര്‍ക്കും കാണത്തക്കവിധമാണ്‌ 
അവനതു ചെയ്തത്‌. മൂപ്പന്മാര്‍, ഉദ്യോഗസ്ഥ 
ന്മാര്‍, ന്യായാധിപന്മാര്‍ തുടങ്ങി എല്ലാ യിസ്ധ്രാ 
യേലുകാരും വിശുദ്ധപെടുകത്തിനു ചുറ്റും കൂടി 
യിരുന്നു. യഹോവയുടെ കരാറിന്‍െറ പെട്ടകം 
ചുമന്നിരുന്ന ലേവ്യ പുരോഹിതന്മാര്‍ക്കു മുമ്പി 
ലായിരുന്നു അവര്‍ നിന്നത്‌. യിസ്രായേല്‍ജന 
തയും അവരോടൊപ്പമുണ്ടായിരുന്ന മറ്റു ജനത 
കളും അവിടെ നില്ലുണ്ടായിരുന്നു. പകുതിയാ 
ളുകള്‍ ഏബാല്‍പര്‍വ്വതത്തിനു മുമ്പിലും 
ബാക്കിയാളുകള്‍ ഗെരിസീം പര്‍വൃതത്തിനു 
മുമ്പിലും നിന്നു. അങ്ങനെ ചെയ്യാന്‍ യഹോവ 
യുടെ ഭുത്യനായ മോശെ ജനങ്ങളോടു പറഞ്ഞി 
രുന്നു. ഈ അനുഗ്രഹത്തിനു വേണ്ടിയാണ്‌ 
അങ്ങനെ നില്‍ക്കാന്‍ മോശെ പറഞ്ഞത്‌. 

34അനന്തരം യോശുവ നിയമം മുഴുവന്‍ 
വായിച്ചു. അനുഗ്രഹങ്ങളും ശാപങ്ങളും യോശു 
വ വായിച്ചു. ന്യായപ്രമാണപുസ്തകത്തില്‍ 
എഴുതപ്പെട്ടിരുന്നതു പോലെ തന്നെയാണവന്‍ 
അതു വായിച്ചത്‌. 35യിസ്രായേലിലെ മൂഴുവന്‍ 
ജനങ്ങളും അവിടെ ഒത്തുകൂടിയിരുന്നു. എല്ലാ 
സ്ത്രീകളും കുട്ടികളും യിസ്രായേലുകാരോ 
ടൊപ്പം വസിച്ചിരുന്ന മുഴുവന്‍ വിദേശികളും 
അവിടെ കൂടിയിരുന്നു. മോശെ നല്‍കിയ 
ഓരോ കല്പനയും യോശുവ വായിക്കുകയും 
ചെയ്തു. 




















ഗിബെയോന്‍കാര്‍ യോശുവയെ കുടുക്കുന്നു 
പ പടിഞ്ഞാറുള്ള എല്ലാ 
രാജാക്കന്മാരും ഇക്കാര്യങ്ങളെച്ഛറ്റി കേട്ടു. 
ഹിത്യര്‍, അമോര്യര്‍, കനാന്യർ, പെരിസ്ധയര്‍, 
ഹിവ്യര്‍, യെബുസ്്യര്‍ എന്നീ ജനങ്ങളുടെ രാജാ 
ക്കന്മാരായിരുന്നു അവര്‍. അവര്‍ മലമ്പ്പ ദേശ 
ത്തും അതിന്‍െറ താഴ്വരകളിലും താമസിച്ചു. 
മദ്ധ്യധരണ്യാഴിയുടെ തീരപ്രദേശത്ത്‌ ലെബാ 
നോന്‍വരെയുള്ള പ്രദേശത്തും അവര്‍ താമസി 
ച്ചിരുന്നു. 2ഈ രാജാക്കന്മാര്‍ ഒരുമിച്ചുകൂടി. 
യോശുവയ്ക്കും യിസ്രായേല്‍ജനതയ്ക്കുമെ 
തിരെ യൂദ്ധം ചെയ്യാന്‍ അവര്‍ പദ്ധതിയിട്ടു. 
യെരീഹോയെയും ഹായിയെയും യോശുവ 
എങ്ങനെ തോല്പിച്ചു എന്നത്‌ ഗിബെയോ 
നിലെ ജനങ്ങള്‍ കേട്ടു. അതിനാല്‍ അവര്‍ 
യിസ്രായേല്‍ജനതയെ കബളിപ്പിക്കാന്‍ തീരു 
മാനിച്ചു. അവരുടെ പദ്ധതി ഇങ്ങനെയായി 
രുന്നു. പൊട്ടിയതും പൊളിഞ്ഞതുമായ പഴയ 
തുരുത്തികള്‍ അവര്‍ ശേഖരിച്ചു. ഈ പഴയ 











യോശുവ 8:30-9:16 


തൂരുത്തികള്‍ അവര്‍ തങ്ങളുടെ മൃഗങ്ങളുടെ പുറ 
ത്തു കയറ്റി. വളരെ ദൂരെനിന്നു വരികയാ 
ണെന്നു കാണിക്കാന്‍ അവര്‍ പഴയ ചാക്കുകളും 
മൃഗങ്ങളുടെ പുറത്തു കയറ്റി. പഴയ ചെരുപ്പു 
കള്‍ അവര്‍ ധരിച്ചു. പഴയ വസ്ത്രങ്ങളും ധരി 
ച്ചു. ഉണങ്ങി പൂപ്പു പിടിച്ച അപ്പങ്ങളും അവര്‍ 
കയ്യില്‍ കരുതി. അങ്ങനെ അവര്‍ വളരെ ദൂരെ 
നിന്നും വരുന്നതായി തോന്നിച്ചു. അനന്തരം 
അവര്‍ യിസ്രായേൽല്‍ജനതയുടെ പാളയത്തി 
ലേക്കു പോയി. ഗില്‍ഗാലിനടുത്തായിരുന്നു 
പാളയം. 

അവര്‍ യോശുവയുടെ അടുത്തെത്തി പറ 
ഞ്ഞു, “ഞങ്ങള്‍ വളരെ ദൂരെനിന്നും വരിക 
യാണ്‌. ഞങ്ങള്‍ നിങ്ങളുമായി ഒരു സമാധാന 
ഉടമ്പടിയുണ്ടാക്കാ൯ ആഗ്രഹിക്കുന്നു.” 

അയിസ്രായേലുകാര്‍ ഈ ഹിവ്യരോടു പറ 
ഞ്ഞു, “നിങ്ങള്‍ ഞങ്ങളെ മണ്ടന്മാരാക്കാ൯ ശ്രമി 
ക്കുകയായിരിക്കാം. നിങ്ങള്‍ ഞങ്ങളുടെ അടു 
ത്തു വസിക്കുന്നവരായിരിക്കാം. നിങ്ങള്‍ എവി 
ടുന്നു വന്നവരാണെന്നു വ്ൃക്തമാകുന്നതുവരെ 
നിങ്ങളുമായി ഒരു സമാധാന ഉടമ്പടിയുണ്ടാ 
ക്കാന്‍ ഞങ്ങള്‍ക്കു വയ്യ.” 

&റിഡ്യര്‍ യോശുവയോടു പറഞ്ഞു, “ഞങ്ങള്‍ 
നിങ്ങളുടെ ഭൃത്യന്മാര്‍.” പക്ഷേ യോശുവ ചോദി 
ച്ചു, “നിങ്ങള്‍ ആരാണ്‌? എവിടെ നിന്നും വരു 
ന്നു?” 9അവര്‍ മറുപടി പറഞ്ഞു, “ഞങ്ങള്‍ 
നിങ്ങളുടെ സേവകര്‍. വിദൂരമായൊരു രാജ്യ 
ത്തുനിന്നാണ്‌ ഞങ്ങള്‍ വരുന്നത്‌. നിങ്ങളുടെ 
ദൈവമാകുന്ന യഹോവയുടെ മഹത്തായ 
ശക്തിയെല്പറ്റി കേട്ടാണ്‌ ഞങ്ങള്‍ വന്നത്‌. 
അവന്‍െറ പ്രവൃത്തികളെല്പറ്റി ഞങ്ങള്‍ കേട്ടു. 
അവന്‍ ഈജിപ്തില്‍ ചെയ്ത എല്ലാ കാര്യങ്ങ 
ളെപ്പറ്റിയും ഞങ്ങള്‍ കേട്ടു. 1യോര്‍ദ്ദാന്‍നദിക്കു 
കിഴക്കുള്ള അമോര്യരുടെ രണ്ടു രാജാക്കന്മാരെ 
അവന്‍ തോല്ലിച്ചതും ഞങ്ങളറിഞ്ഞു. ഹെശ്‌ 
ബോനിലെ രാജാവായ സീഹോനും അസ്ത 
രോത്തിലെ ബാശാ൯ന്‍രാജാവായ ഓഗും ആയി 
രുന്നു അവര്‍. 1അതിനാല്‍ ഞങ്ങളുടെ മൂപ്പ 
ന്മാരും ഞങ്ങളുടെ ആളുകളും ഞങ്ങളോടു പറ 
ഞ്ഞു, “ആവശ്യത്തിനു ഭക്ഷണവുമായി യിസ്രാ 
യേല്‍ജനത്തെ കാണാന്‍ പോവുക. അവരോടു 
ഇങ്ങനെ പറയുക, “ഞങ്ങള്‍ നിങ്ങളുടെ ഭൃത്യ 
ന്മാര്‍. ഞങ്ങളുമായി ഒരു സമാധാന ഉടമ്പടിയു 
ണ്ടാക്കുക.”” 

ഞങ്ങളുടെ അപ്പം നോക്കൂ! ഞങ്ങള്‍ വീട്‌ 
വിട്ടപ്പോള്‍ അതു ചൂടുള്ളതും പുതിയതുമായി 
രുന്നു. ഇപ്പോള്‍ അത്‌ ഉണങ്ങിയതും പഴയതുമാ 
യത്‌ നിങ്ങള്‍ക്കു കാണാം. ഞങ്ങളുടെ തുരുത്തി 
കള്‍ നോക്കൂ! ഞങ്ങള്‍ വീടു വിട്ടപ്പോള്‍ അവ 
പുതിയതും വീഞ്ഞ്‌ നിറച്ചതുമായിരുന്നു. 
ഇപ്പോള്‍ അവ പൊട്ടിപ്പൊളിഞ്ഞ്‌ പഴകിയി 
രിക്കുന്നതു നിങ്ങള്‍ക്കു കാണാം. ഞങ്ങളുടെ 
ചെരുപ്പുകളും വസ്ത്രങ്ങളും നോക്കൂ! ഞങ്ങള്‍ 
ധരിക്കുന്ന അവ ഈ ദീര്‍ഘയാത്രയില്‍ ഏതാ 
ണ്ട്‌ നശിപ്പിക്കപ്പെടുതായി നിങ്ങള്‍ക്കു കാണാം.” 

14ഇവര്‍ പറയുന്നതു സത്യമാണോ എന്നറി 
യാന്‍ യിസ്രായേല്‍ജനത ആഗ്രഹിച്ചു. അതി 
നാല്‍ അവര്‍ അപ്പം രുചിച്ചു നോക്കി. പക്ഷേ 
എന്താണു ചെയ്യേണ്ടതെന്ന്‌ അവര്‍ യഹോവ 
യോടു ചോദിച്ചില്ല. 1“അവരുമായി സമാധാന 
ത്തില്‍ കഴിയാമെന്ന്‌ യോശുവ കരാറുണ്ടാക്കി. 
അവരെ ജീവനോടെ വിടാമെന്ന്‌ സമ്മതിച്ചു. 
യോശുവയുടെ ഈ വാഗ്ദാനം യിസ്രായേ 























ലിലെ മൂപ്പന്മാര്‍ അംഗീകരിച്ചു. 1മൂന്നു ദിവസം 


യോശുവ 9:17-10:11 


കഴിഞ്ഞപ്പോള്‍ യിസ്രായേലുകാര്‍ മനസ്സി 
ലാക്കി അവര്‍ തങ്ങളുടെ അയല്‍നാട്ടുകാരായി 
രുന്നുവെന്ന്‌. 17അതിനാല്‍ യിസ്രായേലുകാര്‍ 
ആ ജനങ്ങളുടെ നഗരങ്ങളിലേക്കു യാത്ര 
ചെയ്തു. മൂന്നാം ദിവസം യിസ്രായേല്‍ജനത 
ഗിബെയോന്‍ കെഫീര, ബേരോത്ത്‌ കിര്യത്ത്‌- 
യെയാരീം എന്നീ നഗരങ്ങളിലെത്തി. &8പക്ഷേ 
യിസ്ര്രായേല്‍ജനത ആ നഗരങ്ങള്‍ക്കെതിരെ 
യുദ്ധത്തിനു തുനിഞ്ഞില്ല. കാരണം, നേതാക്കള്‍ 
അവരുമായി ഒരു സമാധാനയുടനമ്പടി ഉണ്ടാക്കി 
യിരുന്നു. യിസ്രായേലിന്‍റെ ദൈവമാകുന്ന 
യഹോവയുടെ മുമ്പില്‍ അവര്‍ ആ ജനങ്ങള്‍ക്ക്‌ 
വാഗ്ദാനം നല്‍കിയിരുന്നു. 

കരാറുണ്ടാക്കിയ നേതാക്കള്‍ക്കെതിരെ എല്ലാ 
വരും പിറുപിറുക്കാന്‍ തുടങ്ങി. 19എന്നാല്‍ 
നേതാക്കള്‍ മറുപടി പറഞ്ഞു, “നമ്മള്‍ വാഗ്‌ 
ദാനം ചെയ്തുപോയി. യിസ്രായേലിന്‍ററ 
ദൈവമാകുന്ന യഹോവയുടെ മുമ്പില്‍ വച്ചാ 





222 


ഹായിയെ യോശുവ തോല്ലിക്കുകയും പൂര്‍ 

മായും നശിപ്പിക്കുകയും ചെയ്തുവെന്ന്‌ 
അയാള്‍ അറിഞ്ഞു. യെരീഹോയോടും അതി 
ന്‍െറ രാജാവിനോടും യോശുവ അങ്ങനെ 
തന്നെയാണ്‌ ചെയ്തതെന്നും രാജാവ്‌ മനസ്സി 
ലാക്കി. ഗിബെയോന്‍ജനത യിസ്രായേലുകാ 
രുമായുണ്ടാക്കിയ സമാധാന ഉടമ്പടിയെ 

റ്റിയും രാജാവ്‌ കേട്ടു. അവര്‍ യെരൂശലേമിന്‌ 
വളരെ അടുത്തായിരുന്നു താമസിച്ചിരുന്നത്‌. 
അതിനാല്‍ അദോനീ-സേദെക്ക്‌ വല്ലാതെ 
ഭയന്നു. ഹായിപോലെ ഒരു ചെറിയ നഗരമാ 
യിരുന്നില്ല ഗിബെയോന്‍. ഏതൊരു രാജകീയ 
നഗരത്തെയും പോലെ, വളരെ വലിയ നഗര 
മായിരുന്നു ഗിബെയോന്‍. ആ നഗരത്തിലു 
ളവര്‍ നല്ല യോദ്ധാക്കളായിരുന്നു. അതിനാല്‍ 
രാജാവ്‌ ഭയന്നു. 3യെരുശലേമിലെ രാജാവായ 
അദോനീ-സേദെക്ക്‌, ഹെബ്രോനിലെ രാജാ 
വായ ഹോഹാമിനോടു സംസാരിച്ചു. യര്‍മ്മൂ 

















ണ്‌ നമ്മള്‍ വാഗ്ദാനം ചെയ്തത്‌. അവര്‍ക്കെ 
തിരെ യുദ്ധം ചെയ്യാന്‍ ഇപ്പോള്‍ നമുക്കാവില്ല. 








ത്തിലെ രാജാവായ പിരാം, ലാഖീശിലെ രാജാ 
വായ യാഹീയാ, എഗ്ശോനിലെ രാജാവായ 











2%ണപ്പോള്‍ നമ്മള്‍ ചെയ്യേണ്ടത്‌ ഇതാണ്‌. നമ്മള്‍ 
അവരെ ജീവനോടെ വിടണം. നമ്മള്‍ അവരെ 
മുറിവേല്ലിച്ചാല്‍, നമ്മള്‍ അവരുമായുണ്ടാക്കിയ 
കരാര്‍ ലംഘിക്കുന്നതിനാല്‍ ദൈവം നമ്മോടു 
കോപിക്കും. അതിനാല്‍ അവര്‍ ജീവിച്ചു 
കൊള്ളട്ടെ. പക്ഷേ അവര്‍ നമ്മുടെ അടിമകളാ 
വണം. അവര്‍ നമുക്കുവേണ്ടി വിറകു വെട്ടു 
കയും വെള്ളം കോരുകയും ചെയ്യട്ടെ.” അതി 
നാല്‍ നേതാക്കന്മാര്‍ അവരുമായി ഉണ്ടാക്കിയ 
സമാധാനവാഗ്ദാനം ലംഘിച്ചില്ല. 

മായോശൂവ ഗിബെയോന്‍ജനതയെ വിളി 
ചു. അവന്‍ പറഞ്ഞു, “നിങ്ങളെന്തിനാണ്‌ 
ഞങ്ങളോടു നുണ പറഞ്ഞത്‌? നിങ്ങളുടെ നാട 
ഞങ്ങളുടെ പാളയത്തിനടുത്തായിരുന്നു. 
പക്ഷേ ഒരു വിദൂരരാജ്യത്തുനിന്നും വരികയാ 
ണെന്ന്‌ നിങ്ങള്‍ പറഞ്ഞു. 28ഇപ്പോള്‍ നിങ്ങ 
ള്‍ക്ക്‌ ഒരുപാട്‌ ദുരിതങ്ങളുണ്ടാകും. നിങ്ങളെല്ലാ 
വരും അടിമകളാവും. നിങ്ങള്‍ വിറകുവെട്ടുക 
യും ദൈവത്തിന്‍റെ വസതിയിലേക്കു വെള്ളം 
കോരുകയും ചെയ്യേണ്ടിവരും.” 

24ഗിബെയോന്‍ജനത പറഞ്ഞു, “നിങ്ങള്‍ 
ഞങ്ങളെ കൊല്ലുമോ എന്നു ഭയന്നാണ്‌ ഞങ്ങള്‍ 
നുണ പറഞ്ഞത്‌. തന്‍െറ ജനതയ്ക്ക്‌ ഈ ഭൂമി 
നല്‍കുവാന്‍ ദൈവം മോശെയോടു കല്ലിച്ചി 
ട്ടുണ്ടെന്ന്‌ ഞങ്ങള്‍ കേട്ടു. ഈ നാട്ടിലുള്ളവരെ 
യൊക്കെ കൊല്ലാന്‍ ദൈവം നിങ്ങളോടു പറയു 
കയും ചെയ്തു. അതുകൊണ്ടാണ്‌ ഞങ്ങള്‍ 
നിങ്ങളോടു നുണ പറഞ്ഞത്‌. 2ഇപ്പോള്‍ 
ഞങ്ങള്‍ നിങ്ങളുടെ ഭൃത്യന്മാര്‍. ശരിയെന്നു 
തോന്നുന്നതെന്തും നിങ്ങള്‍ക്കു ചെയ്യാം.” 
2അങ്ങനെ ഗിബെയോന്‍ജനത അടിമകളായി. 
പക്ഷേ യോശുവ അവരെ ജീവിക്കാന്‍ അനുവ 
ദിച്ചു. അവരെ വധിക്കാന്‍ യോശുവ യിസന്ധ്രാ 














യേലൂകാരെ അനുവദിച്ചില്ല. 27യോശുവ 
ഗിബെയോന്‍കാരെ യിസ്രായേലുകാരുടെ 
അടിമകളാക്കി. യഹോവയുടെ യാഗപീഠത്തി 


ലേക്കും അതു സ്ഥാപിക്കാന്‍ അവന്‍ തെരഞ്ഞെ 
ടുക്കുന്നിടങ്ങളിലൊക്കെയും അവര്‍ വിറകു 
വെട്ടുകയും വെള്ളം കോരുകയും ചെയ്തു. 
അവര്‍ ഇന്നും അടിമകളാണ്‌. 


സൂര്യന്‍ നിശ്ചലമായ ദിവസം 
] അദോനീ-സേദെക്ക്‌ ആയിരുന്നു 
അപ്പോള്‍ യെരൂശലേമിലെ രാജാവ്‌. 


ദെബീര്‍ എന്നിവരോടും അയാള്‍ സംസാരിച്ചു. 
യെരൂശലേംരാജാവ്‌ അവരോടു യാചിച്ചു. 
“എന്നോടൊപ്പം വന്ന്‌ ഗിബെയോനെ ആക്രമി 
ക്കു യോശുവയും യിസ്രായേൽജനതയുമായി 
ഗിബെയോന്‍ ഒരു സമാധാന ഉടമ്പടിയുണ്ടാ 
ക്കിയിരിക്കുന്നു.” 

ടഅങ്ങനെ യെരൂശലേം, ഹെബ്രോന്‍, യര്‍മ്മൂ 
ത്ത്‌, ലാഖീശ്‌, എഗ്ഗോന്‍ എന്നീ അഞ്ചു രാജ്യ 
ങ്ങളിലെ രാജാക്കന്മാരുടെയും സൈന്യം ഒരു 
മിച്ചു. ആ സൈന്യങ്ങള്‍ ഗിബെയോനിലേക്കു 
പോയി. ശത്രുക്കള്‍ നഗരം വളഞ്ഞ്‌ അതിനെ 
തിരെ യുദ്ധം ചെയ്യാന്‍ തുടങ്ങി. ഗിബെയോ 
നിലെ ജനങ്ങള്‍ ഗില്‍ഗാലില്‍ പാളയമടിച്ചി 
രുന്ന യോശുവയ്ക്ക്‌ ഒരു സന്ദേശം കൊടുത്ത 
യച്ചു. സന്ദേശം ഇതായിരുന്നു: “ഞങ്ങള്‍ അങ്ങ 
യൂടെ ഭൃത്യന്മാര്‍! ഞങ്ങളെ തനിയെ വിടരുതേ. 
വേഗം വന്ന്‌ ഞങ്ങളെ സഹായിക്കേണമേ! 
ഞങ്ങളെ രക്ഷിക്കേണമേ! മലമ്്രദേശത്തെ 
അമോര്യരാജാക്കന്മാരെല്ലാം ചേര്‍ന്ന്‌ ഞങ്ങളെ 
ആക്രമിക്കാന്‍ വന്നിരിക്കുന്നു.” അതിനാല്‍ യോ 
ശുവ തന്‍െറ മുഴുവന്‍ സൈന്യവുമായി ഗില്‍ 
ഗാലില്‍നിന്നും പുറപ്പെട്ടു യോശുവയുടെ ഏറ്റ 
വും മികച്ച പോരാളികള്‍ അവനോടൊപ്പം 
ഉണ്ടായിരുന്നു. യഹോവ യോശുവയോടു പറ 
ഞ്ഞു, “ആ സൈന്യങ്ങളെ ഭയപ്പെടരുത്‌. അവ 
രെ തോല്ലിക്കാ൯ന്‍ ഞാന്‍ നിങ്ങളെ അനുവദി 
ക്കാം. ആ സൈന്യങ്ങളൊന്നും നിങ്ങളെ തോല്വി 
ക്കാന്‍ പ്രാപ്തരല്ല.” 

യോശുവയും സൈന്യവും രാത്രി മുഴുവന്‍ 
ഗിബെയോനിലേക്കു മുന്നേറി. യോശുവ വരു 
ന്നത്‌ ശത്രുക്കള്‍ അറിഞ്ഞില്ല. അവന്‍ അവരെ 
ആക്രമിച്ചത്‌ അവരെ അത്ഭുതപ്പെടുത്തി. 

1യിന്രായേല്‍ ആക്രമിച്ചപ്പോള്‍ യഹോവ 
ആ സൈന്യത്തിന്മേല്‍ ആശയക്കുഴപ്പമുണ്ടാക്കി. 
അങ്ങനെ യിസ്രായേല്‍ അവരെ തോല്ലിക്കു 
കയും ഒരു വലിയ വിജയം നേടുകയും ചെ 
യ്തു. യിസ്രായേല്‍, ശത്രുക്കളെ ഗിബെയോ 
നില്‍നിന്നും ബേത്ത്ഹോരോനിലേക്കു ഓടിച്ചു. 
യിസ്രായേല്‍സൈന്യം അവരെ അസേക്കയും 
മക്കേദയും വരെ ഓടിച്ച്‌ അവരെ വഴിയില്‍ 
വച്ച്‌ വധിച്ചു. വ്യിസ്രായേല്‍ സൈന്യം ശത്രു 
ക്കളെ ബേത്ത്ഹോരോന്‍ ഇറക്കത്തിലൂടെ 
അസേക്കാ വരെ ഓടിച്ചു. അവര്‍ ശത്രുക്കളെ 
ഓടിക്കവേ യഹോവ ആകാശത്തുനിന്നും 














223 


വലിയ കല്ലുമഴ പെയ്യിച്ചു. ശത്രുക്കളില്‍ അന 
വധിപേര്‍ ഈ കല്ലുമഴയില്‍ മരണമടഞ്ഞു. 
യിന്രായേല്‍സൈനികരുടെ വാളുകൊണ്ട്‌ മരി 
ച്ചതിലൂം അധികംപേര്‍ കല്ലുമഴയില്‍ മരിച്ചു. 

12അന്ന്‌ അമോര്യരെ തോല്ലിക്കാന്‍ യഹോവ 
യിസ്രായേലിനെ അനുവദിച്ചു. അന്ന്‌ യോ 
ശൂവ യിസന്രായേല്‍ജനതയുടെ മുഴുവന്‍ 
മുമ്പില്‍ നില്‍ക്കുകയും യഹോവയോടു പ്രാര്‍ 
ത്ഥിക്കുകയും ചെയ്തു. അനന്തരം യോശുവ 
കല്ലിച്ചു: 

“സൂര്യാ, ഗിബെയോനു മുകളില്‍ നിശ്ചല 
മായി നില്‍ക്കൂ. ചന്ദ്രാ, അയ്യാലോന്‍ താഴ്വര 
യുടെ മുകളില്‍ നിശ്ചലമായി നില്‍ക്കൂ.” 

13അതിനാല്‍ സൂര്യന്‍ ചലിച്ചില്ല. ആ ജനത 
ശത്രുക്കളെ തോല്ലിച്ചു കഴിയും വരെ ചന്ദ്രനും 
അനങ്ങിയില്ല. ശൂരന്മാരുടെ പുസ്തകത്തില്‍ 
ഈ കഥ എഴുതപ്പെട്ടിട്ടുണ്ട്‌. സൂര്യന്‍ ആകാശ 
മദ്ധ്യത്തില്‍നിന്നു. ഒരു ദിവസം മുഴുവനും അത 
വിടെനിന്നും നീങ്ങിയില്ല. 4അങ്ങനെ അതിനു 
മുമ്പും ശേഷവും സംഭവിച്ചിട്ടില്ല! അന്നായി 
രുന്നു യഹോവ ഒരു മനുഷ്യനെ അനുസരിച്ചത്‌. 
യഹോവ യഥാര്‍ത്ഥത്തില്‍ യിസ്ധായേലിനു 
വേണ്ടി പോരാടുകയായിരുന്നു! 

ഇതിനുശേഷം, യോശുവയും സൈന്യവും 
ഗില്‍ഗാലിലെ പാളയത്തിലേക്കു മടങ്ങി. 
1പക്ഷേ യുദ്ധത്തില്‍ അഞ്ചു രാജാക്കന്മാരും 
ee eh അവര്‍ മക്കേദയിലെ ഒരു 
ഗുഹയില്‍ ഒളിച്ചു. പക്ഷേ, അവര്‍ ആ ഗുഹ 
യിലൊളിച്ചിരിക്കുന്നത്‌ ആരോ കണ്ടു. യോശു 
വ ഇതേപ്പറ്റി അറിഞ്ഞു. 18യോശുവ പറഞ്ഞു, 
“ഗുഹയിലേക്കുള്ള കവാടം പാറകള്‍കൊണ്ട്‌ 
അടയ്ക്കുക. ഗുഹയ്ക്ക്‌ ഏതാനും കാവല്‍ക്കാ 
രെയും നിര്‍ത്തുക. പക്ഷേ നിങ്ങള്‍ സ്വയം 
അവിടെ നില്‍ക്കരുത്‌. ശത്രുക്കളെ തുടര്‍ന്നും 
പിന്തുടരുക. അവരെ പിന്നില്‍ നിന്ന്‌ തുടര്‍ന്നും 
ആക്രമിക്കുക. ശത്രുക്കളെ അവരുടെ നഗരങ്ങളി 
ലേക്കു മടങ്ങാന്‍ അനുവദിക്കരുത്‌. നിങ്ങളുടെ 
ദൈവമാകുന്ന യഹോവ നിങ്ങള്‍ക്ക്‌ അവരുടെ 
മേല്‍ വിജയം നല്‍കിയിരിക്കുന്നു.” 

20അതിനാല്‍ യോശുവയും യിസ്രായേൽല്‍ജന 
തയും ശത്രുക്കളെ കൊന്നു. പക്ഷേ ശത്രുക്കളില്‍ 
ചിലര്‍ രക്ഷപ്പെട്ട പ്രതിരോധിതനഗരങ്ങളില്‍ 
ചെന്ന്‌ ഒളിച്ചു. അവര്‍ വധിക്കപ്പെട്ടില്ല. യുദ്ധ 
ത്തിനുശേഷം യോശുവയുടെ ആളുകള്‍ മക്കേദ 
യില്‍ മടങ്ങിവന്നു. ആ രാജ്യത്തിലാരും യിസന്ധ്രാ 
യേല്‍ജനതയ്ക്കെതിരെ എന്തെങ്കിലും പറയാന്‍ 
ധൈര്യപ്പെടില്ല. 

2യോശുവ പറഞ്ഞു, “ഗുഹയുടെ കവാടമട 
ച്ചിരിക്കുന്ന കല്ലുകള്‍ നീക്കം ചെയ്യുക. ആ 
അഞ്ചു രാജാക്കന്മാരെയും എന്‍െറ അടുത്തേക്കു 
കൊണ്ടുവരിക.” 23അതിനാല്‍ യോശുവയുടെ 
ഭൃത്യന്മാര്‍ അഞ്ചു രാജാക്കന്മാരെയും ഗുഹയില്‍ 
നിന്നും പുറത്തു കൊണ്ടുവന്നു. യെരൂശലേം, 
ഹെബ്രോന്‍, യര്‍മ്മൂത്ത്‌, ലാഖീശ്‌, എഗ്ഗോന്‍ 
എന്നിവിടങ്ങളിലെ രാജാക്കന്മാരായിരുന്നു 
അവര്‍. 24അവര്‍ അഞ്ചു രാജാക്കന്മാരെയും 
യോശുവയുടെ മുമ്പില്‍ കൊണ്ടുവന്നു. യോശു 
വ തന്‍െറയാളുകളെ മുഴുവന്‍ അങ്ങോട്ടു വിളി 
ച്ചു. യോശുവ തന്‍െറ സൈന്യത്തിലെ ഉയര്‍ന്ന 
ഉദ്യോഗസ്ഥന്മാരോടു പറഞ്ഞു, “ഇവിടെ വരി 
ക! നിങ്ങളുടെ കാലുകള്‍ ഈ രാജാക്കന്മാരുടെ 
കഴുത്തുകളില്‍ വയ്ക്കുക.” അതിനാല്‍ അവര്‍ 
അടുത്തുവന്നു. അവര്‍ തങ്ങളുടെ കാലുകള്‍ 
രാജാക്കന്മാരുടെ കഴുത്തില്‍ വച്ചു. 




















യോശുവ 10:12-37 


25അനന്തരം യോശുവ തന്‍െറ ആളുകളോടു 
പറഞ്ഞു, “ശക്തരും ധൈര്യശാലികളുമായിരി 
ക്കുക! ഭയപ്പെടരുത്‌. നിങ്ങള്‍ നേരിടാന്‍ പോകു 
ന്ന എല്ലാ ശത്രുക്കളോടും ഭാവിയില്‍ യഹോവ 
എന്തു ചെയ്യുമെന്ന്‌ ഞാന്‍ നിങ്ങള്‍ക്കു കാട്ടി 
ത്തരാം.” 

2അനന്തരം യോശുവ അഞ്ചു രാജാക്കന്മാ 
രെയും വധിച്ചു. അവരുടെ ശരീരങ്ങള്‍ അഞ്ചു 
മരങ്ങളില്‍ കെട്ടിത്തൂക്കി വൈകുന്നേരം വരെ 
യോശുവ അവരെ മരത്തില്‍ തൂക്കിയിട്ടു. 
27സൂര്യാസ്തമയത്തില്‍ അവരുടെ ശരീരങ്ങള്‍ 
മരത്തില്‍നിന്നും ഇറക്കാന്‍ യോശുവ കല്ലിച്ചു. 
അതിനാല്‍ അവര്‍ രാജാക്കന്മാര്‍ ഒളിച്ചിരുന്ന 
ഗുഹകളിലേക്ക്‌ അവരുടെ ശരീരങ്ങള്‍ എടു 
ത്തെറിഞ്ഞു. എന്നിട്ട്‌ പാറകള്‍ കൊണ്ട്‌ ഗുഹാ 
മുഖം അടച്ചു. ആ ശരീരങ്ങള്‍ ഇന്നും ആ 
ഗുഹയിലുണ്ട്‌. 22ആ ദിവസം യോശുവ മക്കേ 
ദയെ തോല്ലിച്ചു. രാജാവിനെയും നഗരവാസി 
കളെയും യോശുവ വധിച്ചു. ജീവനോടെ ആരും 
ഉണ്ടായില്ല. യെരീഹോയിലെ രാജാവിനോടു 
ചെയ്തതു തന്നെ യോശുവ മക്കേദയിലെ രാജാ 
വിനോടും ചെയ്തു. 





തെക്കന്‍ നഗരങ്ങള്‍ കയ്യടക്കുന്നു 

29അനന്തരം യോശുവയും എല്ലാ യിസ്രായേ 
ലുകാരും മക്കേദയില്‍നിന്നും പുറപ്പെട്ടു. അവര്‍ 
ലിബ്നയിലേക്കു ചെന്ന്‌ ആ നഗരത്തെ 
ആക്രമിച്ചു. 33ആ നഗരത്തെയും രാജാവിനെ 
യും തോല്ലിക്കാന്‍ യഹോവ യിസ്രായേല്‍ജന 
തയെ അനുവദിച്ചു. ആ നഗരത്തിലുണ്ടായി 
രുന്ന എല്ലാവരെയും യിസ്രായേലുകാര്‍ വധി 
ച്ചു. യെരീഹോയിലെ രാജാവിനോടു തങ്ങള്‍ 
ചെയ്തതു പോലെ ഈ രാജാവിനോടും അവര്‍ 
ചെയ്തു. 

31അനന്തരം യോശുവയും യിസ്രായേല്‍ജന 
തയും ലിബ്നയില്‍ നിന്നും ലാഖീശിലേക്കു 
പോയി. അവര്‍ ലാഖീശിനു ചുറ്റും പാളയമടി 
ക്കുകയും നഗരത്തെ ആക്രമിക്കുകയും ചെയ്തു. 
ലാഖീശ്നഗരത്തെ തോല്പിക്കാന്‍ യഹോവ 
അവരെ അനുവദിച്ചു. രണ്ടാം ദിവസം അവര്‍ 
ആ നഗരത്തെ തോല്ലിച്ചു. നഗരത്തിലുണ്ടായി 
രുന്നവരെ മുഴുവന്‍ യിസ്രായേല്‍ജനത കൊന്നു. 
ലിബ്നയിലെ ജനതയോടു ചെയ്തതു 
പോലെതന്നെ ആയിരുന്നു അത്‌. 33ലാഖീശിനെ 
സഹായിക്കാന്‍ ഗേസെരില്‍നിന്നുള്ള ഹോരാം 
രാജാവിനെയും സൈന്യത്തെയും യോശുവ 
തോല്ലിച്ചു. അവരില്‍ ഒറ്റയോരുത്തന്‍ പോലും 
ജീവനോടെ ശേഷിച്ചില്ല. 

34അനന്തരം യോശുവയും യിസ്രായേല്‍ജന 
തയും ലാഖീശില്‍നിന്നും എഗ്ലോനിലേക്കു 
പോയി. അവന്‍ എല്ലോനു ചുറ്റും പളയമടിച്ച 
അതിനെ ആക്രമിച്ചു. 35അന്ന്‌ അവര്‍ ആ നഗ 
രത്തെ തോല്ലിക്കുകയും നഗരവാസികളെ മുഴു 
വന്‍ വധിക്കുകയും ചെയ്തു. ലാഖീശിനോടു 
ചെയ്തതു തന്നെയായിരുന്നു അത്‌. 

3അനന്തരം യോശുവയും യിസ്രായേല്‍ജന 
തയും എഗ്ലോനില്‍നിന്നും ഹെബ്രോനിലേക്കു 
പോയി. അവര്‍ ഹെബ്രോനെ ആക്രമിച്ചു. 
37അവര്‍ നഗരവും അതിനു ചുറ്റുമുള്ള ചെറുപട്ട 
ണങ്ങളും പിടിച്ചെടുത്തു. നഗരവാസികളെ 
മുഴുവന്‍ യിസ്രായേലുകാര്‍ വധിച്ചു. ജീവ 
നോടെ ആരും അവശേഷിച്ചില്ല. എദ്ദേദ്റാനോടു 
ചെയ്തതും അപ്രകാരം തന്നെയായിരുന്നു. 
അവര്‍ നഗരം നശിപ്പിക്കുകയും അതിലുണ്ടാ 























യോശുവ 10:38-11:17 


യിരുന്നവരെ കൊല്ലുകയും ചെയ്തു. 38അന 
ന്തരം യോശുവയും യിസ്രായേല്‍ജനതയും 
ദെബീരിലേക്കു മടങ്ങിച്ചെന്ന്‌ ആ നഗരത്തെ 
ആക്രമിച്ചു. 33അവര്‍ ആ നഗരത്തെയും രാജാവി 
നെയും ദെബീരിനു ചുറ്റുമുള്ള ചെറു പട്ടണങ്ങ 
ളെയും പിടിച്ചടക്കി. നഗരവാസികളെ മുഴു 
വന്‍ അവര്‍ വധിച്ചു. ജീവനോടെ ആരും അവ 
ശേഷിച്ചില്ല. ദെബീരിനോടും അതിന്‍െറ രാജാ 
വിനോടും യിസ്രായേല്‍ജനത ചെയ്തത്‌, ഹെ 
ബ്രോനോടും അതിന്‍െറ രാജാവിനോടും ചെയ്‌ 
തതു പോലെ തന്നെയായിരുന്നു. ലിബ്ന 
യോടും അതിന്‍െറ രാജാവിനോടും അവര്‍ 
ചെയ്തതും ഇതു തന്നെയായിരുന്നു. 
40അങ്ങനെ യോശുവ മലമ്പ്പദേശത്തെയും 
നെഗെവിനെയും* പടിഞ്ഞാറന്‍ മലഞ്ചെരിവു 
കളെയും കിഴക്കന്‍ മലഞ്ചെരിവുകളെയും അവ 
യിലെ രാജാക്കന്മാരെയും തോല്ലിച്ചു. യിസ്ധ്രാ 
യേലിനന്‍െറെ ദൈവമാകുന്ന യഹോവ, അവരെ 
യെല്ലാം വധിക്കാന്‍ യോശുവയോടു പറഞ്ഞു. 
അതിനാല്‍ ആ സ്ഥലങ്ങളില്‍ ഒരാളെപ്പോലും 
യോശുവ ജീവനോടെ വിട്ടില്ല. 
4കാദേശ്ബര്‍ന്ന മുതല്‍ ഗസ്സ്ാവരെയുള്ള 
എല്ലാ നഗരങ്ങളും യോശുവ പിടിച്ചടക്കി. 
ഈജിപ്തിലെ ഗോശെന്‍ മുതല്‍ ഗിബെയോന്‍ 
വരെയുള്ള പ്രദേശങ്ങളിലെ നഗരങ്ങളെ 
യോശുവ പിടിച്ചെടുത്തു. 42ഒറ്റയടിക്കുതന്നെ 
ആ നഗരങ്ങളെയും അവരുടെ രാജാക്കന്മാ 
രെയും യോശുവ കീഴടക്കി. യിസ്രായേലിന്‍െറ 
ദൈവമാകുന്ന യഹോവ യിസ്രധരായേലിനു 
വേണ്ടി പട പൊരുതിയതുകൊണ്ടാണ്‌ യോശു 
വയ്ക്ക്‌ അതു സാധിച്ചത്‌. 43അനന്തരം യോശു 
വയും യിസ്രായേല്‍ജനതയും ഗില്‍ഗാലില്‍ 
തങ്ങളുടെ പാളയത്തില്‍ മടങ്ങിയെത്തി. 


























വടക്കന്‍ നഗരങ്ങളെ തോല്ലിക്കുന്നു 

സംഭവിച്ച ഇക്കാര്യങ്ങളെല്ലാം ഹാസോ 
] രിലെ രാജാവായ യാബീന്‍ കേട്ടു. അതി 
നാല്‍ അനേകം രാജാക്കന്മാരുടെ സൈന്യ 
ങ്ങളെ വിളിച്ചുകൂട്ടാന്‍ അയാള്‍ തീരുമാനിച്ചു. 
മാദോനിലെ രാജാവായ യോബാബ്‌, ശിമ്രോ 
നിലെ രാജാവ്‌, അക്ക്ശാഫിലെ രാജാവ്‌, 2വട 
ക്കും കുന്നിന്‍പ്ര ദേശത്തും മരുപ്രദേശത്തുമുള്ള 
രാജാക്കന്മാര്‍ എന്നിവര്‍ക്കു യാബീ൯ സന്ദേശമ 
യച്ചു. കിന്നെരോത്ത്‌, നെഗെവ്‌, പടിഞ്ഞാറന്‍ 
മലയടിവാരം എന്നിവിടങ്ങളിലെ രാജാക്കന്മാ 
ര്‍ക്ക്‌ യാബീന്‍ സന്ദേശമയച്ചു. പടിഞ്ഞാറുള്ള 
നാഫോത്ത്ദോര്‍ എന്ന രാജാവിനും അയാള്‍ 
സന്ദേശമയച്ചു. കിഴക്കും പടിഞ്ഞാറുമുള്ള 
കനാന്യരുടെ രാജാക്കന്മാര്‍ക്കും യാബീ൯ ആ 
സന്ദേശമയച്ചു. അമോര്യര്‍, ഹിത്യര്‍, പെരി 
സ്യര്‍, യെബുനസ്ധ്യര്‍ എന്നിങ്ങനെ മലമ്്രദേശ 
ത്തുള്ള ജനതകള്‍ക്കും യാബീ൯ ആ സന്ദേശമ 
യച്ചു. മിസ്പയുടെ സമീപം ഹെര്‍മ്മോന്‍ പര്‍ 
വൃതത്തിനു താഴെ വസിക്കുന്ന ഹിവൃര്‍ക്കും 
അയാള്‍ സന്ദേശമയച്ചു. അതിനാല്‍ ഈ രാജാ 
ക്കന്മാരുടെയെല്ലാം സൈന്യം ഒരുമിച്ചുവന്നു. 
അനേകം പടയാളികളും കുതിരകളും രഥങ്ങളും 
ഉണ്ടായിരുന്നു. അത്‌ വളരെ വളരെ വലിയ 











224 


ലാക്കിയിട്ട യിസ്ധരായേലിനെതിരെയുള്ള യുദ്ധം 
ആസൂത്രണം ചെയ്തു. 

അപ്പോള്‍ യഹോവ യോശുവയോടു 
പറഞ്ഞു, “ആ സൈന്യത്തെ ഭയപ്പെടരുത്‌. 
അവരെ തോല്ലിക്കാ൯ ഞാന്‍ നിങ്ങളെ അനുവ 
ദിക്കാം. നാളെ ഈ സമയത്തോടെ നിങ്ങള്‍ 
അവരെയെല്ലാം കൊന്നിരിക്കും. നിങ്ങള്‍ കുതിര 
കളുടെ കാലുകള്‍ വെട്ടുകയും അവരുടെ രഥ 
ങ്ങള്‍ക്ക്‌ തീ വയ്ക്കുകയും വേണം.” 

"യോശുവയും തന്‍െറ സൈന്യവും പെട്ട 
ന്നുള്ള, അപ്രതീക്ഷിതമായ ഒരു ആക്രമണം 
നടത്തി. മേരോംനദിയില്‍ വച്ച്‌ അവര്‍ ശത്രു 
ക്കളെ ആക്രമിച്ചു. അവരെ തോല്പിക്കാന്‍ 
യഹോവ യിസ്രായേലിനെ അനുവദിച്ചു. 
യിസ്രായേല്‍സേന അവരെ തോല്ലിക്കുകയും 
സീദോൻ, മിസ്രെഫോത്ത്മയീം, കിഴക്ക്‌ മിസ്‌ 
പാതാഴ്വര എന്നിവിടങ്ങളിലേക്കു അവരെ 
ഓടിക്കുകയും ചെയ്തു. ശത്രുക്കളില്‍ ഒരാള്‍ 
പോലും ഇല്ലാതാകും വരെ യിസ്രായേല്‍സൈ 
ന്യം യുദ്ധം ചെയ്തു. യഹോവ ചെയ്യണമെന്നു 
പറഞ്ഞത്‌ യോശുവ ചെയ്തു. അവരുടെ കുതിര 
കളുടെ കാലുകള്‍ വെട്ടുകയും രഥങ്ങള്‍ക്ക്‌ തീ 
വയ്ക്കുകയും ചെയ്തു. 

10അനന്തരം യോശുവ മടങ്ങിച്ചെന്ന്‌ 
ഹാസോര്‍നഗരം പിടിച്ചെടുത്തു. ഹാസോരി 
ലെ രാജാവിനെ യോശുവ വധിച്ചു. (യിസന്ധ്രാ 
യേലിനെതിരെ യുദ്ധം ചെയ്ത സകല സാമ്രാ 
ജ്യങ്ങളുടെയും നേതാവായിരുന്നു ഹാസോര്‍.) 
1യിസ്രായേല്‍സേന ആ നഗരങ്ങളിലുണ്ടായി 
രുന്ന എല്ലാവരെയും കൊന്നു. അവര്‍ ജനങ്ങളെ 
മുഴുവന്‍ നശിപ്പിച്ചു. ജീവനോടെ ഒന്നും മിച്ചമു 
ണ്ടായിരുന്നില്ല. അനന്തരം അവര്‍ നഗരത്തിനു 
തീ വച്ചു. 

2യോശുവ ഈ നഗരങ്ങളെല്ലാം പിടിച്ചെ 
ടുത്തു. ആ രാജാക്കന്മാരെ മുഴുവന്‍ അവന്‍ 
കൊന്നു. ഈ നഗരങ്ങളിലുള്ളതെല്ലാം യോശുവ 
പൂര്‍ണ്ണമായും നശിപ്പിച്ചു. യഹോവയുടെ 
സേവകനായ മോശെ കല്ലിച്ചതനുസരിച്ചാണ്‌ 
അവന്‍ ഈ വിധത്തിലൊക്കെ ചെയ്തത്‌. 13എ 
ന്നാല്‍ പര്‍വ്വതങ്ങളില്‍ നിര്‍മ്മിക്കപ്പെട്ടിരുന്ന 
നഗരങ്ങള്‍ യിസ്രായേല്‍ സൈന്യം കുത്തിച്ചില്ല. 
അത്തരത്തിലുള്ള നഗരങ്ങളില്‍ ഹാസോര്‍ 
മാത്രമാണ്‌ തീയ്ക്കിരയാക്കപ്പെടുത്‌. ആ നഗര 
മാണ്‌ യോശുവ കത്തിച്ചത്‌. 4നഗരങ്ങളില്‍ 
തങ്ങള്‍ കണ്ട സാധനങ്ങളെല്ലാം യിസ്രരായേല്‍ജ 
നത കൈവശം വച്ചു. നഗരത്തില്‍ കണ്ട മൃഗ 
ങ്ങളെ അവര്‍ കൈയടക്കി. എന്നാല്‍ അവി 
ടെയുണ്ടായിരുന്ന മനുഷ്യരെ മുഴുവന്‍ അവര്‍ 
കൊന്നു. മനുഷ്യരെ ആരെയും അവര്‍ ജീവിച്ചി 
രിക്കാന്‍ അനുവദിച്ചില്ല. വളരെ പണ്ട്‌ യഹോ 
വ തന്‍െറ ഭൃത്യനായ മോശെയോടു ഇങ്ങനെ 
ചെയ്യാന്‍ കല്ലിച്ചിരുന്നു. അനന്തരം മോശെ 
യോശുവയോടു ഇങ്ങനെ ചെയ്യാന്‍ കല്ലിച്ചു. 


























യോശുവ ദൈവത്തെ അനുസരിച്ചു. യഹോവ 
മോശെയോടു കല്വിച്ചതെല്ലാം യോശുവ 
ചെയ്തു. 


16അങ്ങനെ ആ രാജ്യത്തുണ്ടായിരുന്ന മുഴു 
വന്‍ ജനതയെയും യോശുവ തോല്ലിച്ചു. മലമ്ത്ര 





ഒരു സൈന്യമായിരുന്നു. കടല്‍പ്പുറത്തെ മണല്‍ 
ത്തരികള്‍ പോലെ അത്‌ കാണപ്പെട്ടു. 

ഇന രാജാക്കന്മാരെല്ലാം മേരോം എന്ന 
കൊച്ചു നദിക്കരയില്‍ സമ്മേളിച്ചു. അവര്‍ തങ്ങ 
ളുടെ സൈന്യങ്ങളെ മുഴുവന്‍ ഒരു പാളയത്തി 





നെഗെവ്‌ യെഹുദയ്ക്കു തെക്കുള്ള മരുപ്രദേശം. 





ദേശം, നെഗെവ്‌, ഗോശെന്‍പ്രദേശം, പടിഞ്ഞാ 
റൻ മലയടിവാരങ്ങള്‍, യോര്‍ദ്ദാന്‍താഴ്വര, 
യിസ്രായേലിലെയും സമീപപ്രദേശങ്ങളിലെ 
യും പര്‍വ്വതങ്ങള്‍ ഇവയ്ക്കെല്ലാം മേല്‍ അവനു 
നിയന്ത്രണമുണ്ടായി. 7സേയീരിനു സമീപ 
മുള്ള ഹാലോക്കുപര്‍വൃതം മുതല്‍ ഹെര്‍മ്മോന്‍ 














225 


പര്‍വ്വതത്തിനു താഴെ ലെബാനോന്‍ താഴ്വര 
യിലെ ബാല്‍ഗാദു വരെയുള്ള പ്രദേശങ്ങളുടെ 
മേല്‍ യോശുവയ്ക്കു നിയന്ത്രണമുണ്ടായി. ആ 
ദേശത്തെ എല്ലാ രാജാക്കന്മാരെയും യോശുവ 
പിടിക്കുകയും അവരെ കൊല്ലുകയും ചെയ്തു. 
18അനേകം വര്‍ഷം യോശുവ ആ രാജാക്കന്മാര്‍ 
ക്കെതിരെ യുദ്ധം ചെയ്തു. 19ആ ദേശത്തുള്ള 
നഗരങ്ങളില്‍ ഒന്നു മാത്രം യിസ്രായേലുമായി 
സമാധാന ഉടമ്പടിയുണ്ടാക്കി. ഹിവ്യനഗരമായ 
ഗിബെയോന്‍ ആയിരുന്നു അത്‌. മറ്റെല്ലാ നഗര 
ങ്ങളും യുദ്ധത്തില്‍ തോല്ലിക്കപ്പെട്ടു. മതങ്ങള്‍ 
ശക്തന്മാരായിരുന്നുവെന്നു അവരെക്കൊണ്ട്‌ 
തോന്നിപ്പിക്കുകയായിരുന്നു യഹോവയുടെ 
ലക്ഷ്യം. അപ്പോള്‍ അവര്‍ യിസ്ധ്രായേലിനെ 
തിരെ യുദ്ധം ചെയ്യും. അങ്ങനെ അവന്‍ അവരെ 
നിര്‍ദ്ദയം നശിപ്പിക്കാന്‍ കഴിഞ്ഞു. യഹോവ 
മോശെയോടു കല്ലിച്ചതു പോലെ തന്നെ 
അവന്‍ അവരെ തോല്ലിക്കാന്‍ കഴിഞ്ഞു 

2ഹെബ്രോന്‍, ദെബീര്‍, അനാബ്‌, യെഹൂദാ 
എന്നിവിടങ്ങളിലെ മലമ്പ്രദേശങ്ങളില്‍ അനാ 
കയര്‍ താമസിച്ചിരുന്നു. യോശുവ അവരോടു 
യുദ്ധം ചെയ്യുകയും അവരെയും അവരുടെ പട്ട 
ണങ്ങളെയും പൂര്‍ണ്ണമായും നശിപ്പിക്കുകയും 
ചെയ്തു. 22യിസ്രായേലില്‍ പിന്നെ ഒരു അനാ 
കൃയന്‍ പോലും അവശേഷിച്ചില്ല. ഗസ്സയിലും 
ഗത്തിലും അസ്തോദിലും മാത്രമേ ഏതാനും 
അനാക്യര്‍ അവശേഷിച്ചിരുന്നുള്ളൂ. 23പണ്ട്‌ 
യഹോവ മോശെയോടു കല്ലിച്ചതുപോലെ 
യോശുവ യിസ്രായേലിന്‍റെ മുഴുവന്‍ നിയ 
ന്രണവും ഏറ്റെടുത്തു. യഹോവ തന്‍െറ വാഗ്‌ 
ദാനമനുസരിച്ച്‌ ആ ഭൂമി യിസ്രായേലിനു 
നല്‍കി. യോശുവ ആ ഭൂമി യിസ്രായേലിലെ 
ഗോത്രങ്ങള്‍ക്കായി നിശ്ചയിച്ചു. അവസാനം 
യുദ്ധം അവസാനിക്കുകയും അവിടെ സമാ 
ധാനം കൈവരുകയും ചെയ്തു. 











യിന്രായേലിനാല്‍ തോല്ലിക്ക 
പ്പെട്ട രാജാക്കന്മാര്‍ 
] യിസ്രായേല്‍ജനത യോര്‍ദ്ദാ൯നദിയുടെ 
കിഴക്കുള്ള പ്രദേശം മുഴുവന്‍ തങ്ങളുടെ 
നിയന്ത്രണത്തിലാക്കി. അര്‍ന്നോന്‍ മുതല്‍ 
ഹെര്‍മ്മോന്‍പര്‍വൃതം വരെയുള്ള സ്ഥലവും 
യോര്‍ദ്ദാന്‍താഴ്വരയുടെ കിഴക്കെ പ്രദേശവും 
അവരുടേതായി. ഈ ഭൂമി കൈയടക്കാന്‍ 
യിസ്രായേല്‍ജനത തോല്പിച്ച രാജാക്കന്മാര്‍ ഇവ 
രാണ്‌: 
2ഹെശ്ബോനില്‍ താമസിക്കുന്ന അമോര്യ 
രുടെ രാജാവായ സീഹോനെ അവര്‍ തോല്ലിച്ചു. 
അര്‍ന്നോന്‍താഴ്വരയിലെ അരോവേര്‍ മുതല്‍ 
യബ്ലോക്കുനദി വരെയുള്ള പ്രദേശത്തെ 
അയാള്‍ ഭരിച്ചിരുന്നു. അവന്‍െറ രാജ്യം ഈ 
താഴ്വരയുടെ മദ്ധ്യത്തില്‍ ആരംഭിച്ചു. അമോ 
നൃരുമായുള്ള അവരുടെ അതിര്‍ത്തി അതായി 
രുന്നു. ഗിലെയാദിന്‍െറ പകുതി സീഹോന്‍ 
ഭരിച്ചു. 3ഗലീലതടാകം മൂതല്‍ ചാവുകടല്‍ 
വരെ യോര്‍ദ്ദാന്‍താഴ്വരയുടെ കിഴക്കു ഭാഗവും 
അവനാണ്‌ ഭരിച്ചിരുന്നത്‌. ബേത്ത്യെശീമോ 
മുതല്‍ പിസ്ഗാകുന്നുകളുടെ തെക്കു ഭാഗം 
വരെയും അവന്‍ ഭരിച്ചിരുന്നു. 
ബാശാനിലെ രാജാവായ ഓഗിനെയും 
അവര്‍ തോല്പിച്ചു. രെഫയരില്‍പ്പെട്ടവനായിരു 
ന്നു ഓഗ്‌. അസ്താരോത്തിലും എദ്രെയിലു 
മുള്ള സ്ഥലങ്ങള്‍ അവന്‍ ഭരിച്ചു. “ഹെര്‍മ്മോന്‍, 
സല്‍ക്കാ, ബാശാനിലെ മുഴുവന്‍ പ്രദേശങ്ങള്‍ 























യോശുവ 11:18-12:24 


എന്നിവയില്‍ അവന്‍ ഭരണം നടത്തി. ഗെശൂരി 
ലെയും മഖായിലെയും ജനങ്ങള്‍ താമസിച്ചിരു 
ന്നിടത്ത്‌ അവന്‍െറ രാജ്യം അവസാനിച്ചു. 
ഗിലെയാദിനന്‍െറ പകുതി ഭൂമിയും ഓഗ്‌ ഭരിച്ചു. 
ഹെശ്ബോനിലെ രാജാവായ സീഹോന്‍െറ 
ഭൂമിയില്‍ ആ ദേശം അവസാനിച്ചു. 
യഹോവയുടെ ഭൂൃത്യനായ മോശെയും 
യിസ്രായേല്‍ജനതയും ഈ രാജാക്കന്മാരെ മുഴു 
വന്‍ തോല്ലിച്ചു. മോശെ ആ ഭൂമി രൂബേന്‍, 
ഗാദ്‌ എന്നീ ഗോത്രക്കാര്‍ക്കും മനശ്ശെയുടെ 
ഗോത്രത്തിന്‍റെ പകൂതിക്കും നല്‍കി. അവര്‍ക്കു 
സ്വന്തമാകുന്നതിനാണ്‌ മോശെ ഈ ഭൂമി അവ 
ര്‍ക്കു നല്‍കിയത്‌. 7യോര്‍ദ്ദാന്‍നദിയുടെ പടി 
ഞ്ഞാറു ഭാഗത്തുള്ള രാജാക്കന്മാരെയും യിസ്രാ 
യേല്‍ജനത തോല്ലിച്ചു. യോശുവ അവരെ ആ 
ഭൂമിയിലേക്കു നയിച്ചു. യോശുവ പന്ത്രണ്ടു 
ഗോത്രങ്ങള്‍ക്കായി വീതിച്ചാണ്‌ ആ സ്ഥലം 
നല്‍കിയത്‌. ദൈവം അവര്‍ക്കു നല്‍കാമെന്നു 
വാഗ്ദാനം ചെയ്ത സ്ഥലമായിരുന്നു അത്‌. 
ലെബാനോന്‍ താഴ്വരയിലെ ബാല്‍ഗാദിനും 
സേയീരിനടുത്തുള്ള ഹാലാക്കുപര്‍വ്വതത്തിനും 
ഇടയ്ക്കുള്ള സ്ഥലമായിരുന്നു അത്‌. 8മലമ്പ്പ 
ദേശം, പടിഞ്ഞാറന്‍ മലഞ്ചരിവ്‌, യോര്‍ദ്ദാന്‍ 
താഴ്വര, കിഴക്കന്‍ മലകള്‍, മരുഭൂമി, നെഗെവ്‌, 
എന്നിവിടങ്ങള്‍ ഇതിലൂള്‍പ്പെടുന്നു. ഹിത്യര്‍, 
അമോര്യര്‍, കനാന്യര്‍, പെരിന്ധ്യര്‍, ഹിവ്യർ, 
യെബൂന്ധ്യര്‍ എന്നിവര്‍ താമസിച്ചിരുന്ന സ്ഥല 
മായിരുന്നു അത്‌. യിസ്രായേല്‍ജനത പരാജയ 
പ്പെടുത്തിയ രാജാക്കന്മാരുടെ ഒരു പട്ടിക ഇതാ: 











9 യെരീഹോയിലെ രാജാവ്‌ 1 
ബേഥേലിനടുത്തുള്ള ഹായിലിലെ 
രാജാവ്‌ 

10 യെരൂശലേമിലെ രാജാവ്‌ 
ഹെബ്രോനിലെ രാജാവ്‌ 

11 യര്‍മ്മൂത്തിലെ രാജാവ്‌ 
ലാഖീശിലെ രാജാവ്‌ 

12 എഗ്ലോനിലെ രാജാവ്‌ 
ഗേസരിലെ രാജാവ്‌ 

13 ദെബീരിലെ രാജാവ്‌ 
ഗെദരിലെ രാജാവ്‌ 

14 ഹോര്‍മ്മയിലെ രാജാവ്‌ 
ആരാദിലെ രാജാവ്‌ 

15 ലിബ്നയിലെ രാജാവ്‌ 
അദുല്ലാമിലെ രാജാവ്‌ 

16 മെക്കേദായിലെ രാജാവ്‌ 
ബേഫേലിലെ രാജാവ്‌ 

17 തപ്പൂഹയിലെ രാജാവ്‌ 
ഹേഫെരിലെ രാജാവ്‌ 

18 അഫേക്കിലെ രാജാവ്‌ 
ശാരോനിലെ രാജാവ്‌ 

19 താദോനിലെ രാജാവ്‌ 
ഹാസോരിലെ രാജാവ്‌ 

20 ശിമ്രോന്‍ മെരോനിലെ രാജാവ്‌ 
അക്ശാപ്പൂവിലെ രാജാവ്‌ 

21 താനാക്കിലെ രാജാവ്‌ 
മെഗീദ്ദോയിലെ രാജാവ്‌ 

22 കാദേശിലെ രാജാവ്‌ 
കര്‍മ്മേലിലെ യൊക്നയാമിലെ 
രാജാവ്‌ 

23 ദോര്‍മേട്ടിലെ 























pa 





ദോര്‍രാജാവ്‌ 


ഗില്‍ഗാലിലെ 
24 തിര്‍സായിലെ 





ഗോയീംരാജാവ്‌ 
രാജാവ്‌ 


ആകെ രാജാക്കന്മാര്‍ 


a ra pa pa pa 


യോശുവ 13:1-28 


ഇനിയും എടുക്കപ്പെടാത്ത ഭൂമി 
] 3 യോശുവയ്ക്കു വളരെ ഗ് ായമായപ്പ്പോള്‍ 

യഹോവ അവനോടു പറഞ്ഞു, 
“യോശുവാ, നിനക്ക്‌ വളരെ പ്രായമായിരി 
ക്കുന്നു. പക്ഷേ നിനക്കു നിയന്ത്രണമേറ്റെടു 
ക്കാന്‍ ഇനിയും ധാരാളം ഭൂമി ബാക്കിയുണ്ട്‌. 
2ഗെശൂര്‍ അഥവാ ഫെലിസ്ത്യരുടെ ദേശം നീ 
ഇതുവരെ കയ്യടക്കിയില്ല. 3ഈജിപ്തിലെ 





226 


അവിടെനിന്നും ഓടിച്ചില്ല. അവര്‍ ഇന്നും 
യിസ്രായേല്‍ ജനതയോടൊപ്പം അവിടെത്ത 
ന്നെ താമസിക്കുന്നു. 

14ലേവിയുടെ ഗോത്രക്കാര്‍ക്കു മാത്രമാണ്‌ ഒട്ടും 
ഭൂമി ലഭിക്കാത്തത്‌. പകരം, ഹോമബലിയായി 
യിസ്രായേലിന്‍റെ ദൈവമാകുന്ന യഹോവ 
യ്ക്കു അര്‍പ്പിക്കപ്പെടുന്ന എല്ലാ മൃഗങ്ങളെയും 
അവര്‍ക്കെടുക്കാം. അതാണ്‌ യഹോവ അവ 








സീഹോര്‍നദി മുതല്‍ കൂടുതല്‍ വടക്ക്‌ എക്രോന്‍ 
അതിര്‍ത്തി വരെയുള്ള സ്ഥലങ്ങള്‍ നീ ഇനി 
യും കയ്യടക്കിയിട്ടില്ല. ആ ഭൂമി ഇപ്പോഴും കനാ 
ന്ൃരുടെ കൈവശമാണ്‌. ഗസ്സയിലെയും അസ്‌ 
തോദിലെയും അസ്കലോനിലെയും ഗത്തി 
ലെയും എക്രോനിലെയും അഞ്ചു ഫെലിസ്ത്യ 
നേതാക്കളെ നീ ഇനിയും തോല്ലിക്കാനുണ്ട്‌. 
4്ദംനാന്‍ദേശത്തിന്‍െറ തെക്കു താമസിക്കുന്ന 
അവ്യരെയും നീ തോല്ലിക്കാനുണ്ട. സീദോന്യ 
രുടെ മെയാരയെ അമോരൃരുടെ അതിര്‍ത്തി 
യായ അഫേക്വരെയും. “ഗെബാല്യരുടെ പ്രദേ 
ശത്തെ നീ ഇനിയും തോല്ലിച്ചിട്ടില്ല. ഹെര്‍ 
മ്മോന്‍പര്‍വ്വതത്തിനു താഴെ ബാല്‍ഗാദിനു 
കിഴക്കുള്ള ലെബാനോന്‍ പ്രദേശം മുതല്‍ 
ഹാമാത്ത്വരെയുള്ള പ്രദേശവും കീഴടക്കണം. 

്ലെബാനോന്‍ മുതല്‍ മിസ്രെഫോത്ത്മയീം 
വരെയുള്ള മലമ്പ്ര ദേശത്താണ്‌ സീദോന്‍കാര്‍ 
വസിക്കുന്നത്‌. പക്ഷേ യിസ്രായേല്‍ജനതയ്ക്കു 
വേണ്ടി ഇവരെ മുഴുവന്‍ ഞാനിവിടെനിന്നും 
ഓടിക്കും. യിസ്രായേല്‍ജനതയ്ക്കിടയില്‍ 














രോടു വാഗ്ദാനം ചെയ്തത്‌. 1ൂബേന്‍െറ 
ഗോത്രത്തിലെ ഓരോ കുടുംബത്തിനും മോശെ 
കുറച്ചു സ്ഥലം നല്‍കിയിരുന്നു. അവര്‍ സ്വീക 
രിച്ച സ്ഥലങ്ങള്‍ ഇവയായിരുന്നു. 16അര്‍ന്നോന്‍ 
മലയിടുക്കിനടുത്ത്‌ അരോവേര്‍ മുതല്‍ മേദബ 
പട്ടണം വരെയുള്ള സ്ഥലമായിരുന്നു അത്‌. മുഴു 
വന്‍ താഴ്വരയും താഴ്വരയുടെ മദ്ധ്യത്തിലുള്ള 
പട്ടണവും ഇതില്‍ ഉള്‍പ്പെടും. 17ഹെശ്ബോന്‍ 
വരെ ഭൂമി വ്യാപിച്ചിരുന്നു. താഴ്വരയിലെ 
എല്ലാ പട്ടണങ്ങളും അതില്‍ ഉള്‍പ്പെട്ടിരുന്നു. 
ദീബോന്‍, ബാമോത്ത്ബാല്‍, ബേത്ത്ബാല്‍മേ 
യോന്‍, 1യഹ്സ, കെദേമോത്ത്‌, മേഫാത്ത്‌, 
19കിരൃയത്തയിം, സിബ്മാതാഴ്വരയിലെ കുന്നി 
ന്മേലുള്ള സേരേത്ത്‌ ശഹര്‍, 22ബേത്ത്പെയോര്‍, 
പിസ്‌ ഗാകുന്നുകള്‍, ബേത്ത്യെശിമോത്ത്‌ 
എന്നിവയായിരുന്നു ആ പട്ടണങ്ങള്‍. 21അങ്ങ 
നെ സമതലത്തിലെ എല്ലാ പട്ടണങ്ങളും അമോ 
രൃരൂടെ രാജാവായിരുന്ന സീഹോന്‍ ഭരിച്ചി 
രുന്ന സ്ഥലങ്ങളും ആ പ്രദേശത്ത്‌ ഉള്‍പ്പെടും. 
ഹെശ്ബോനിലെ പട്ടണത്തിലാണ്‌ ആ രാജാ 

















നിങ്ങള്‍ ഭൂമി പങ്കു വയ്ക്കുമ്പോള്‍ ഈ സ്ഥലം 
നിങ്ങള്‍ ഓര്‍മ്മിക്കണം. ഞാന്‍ പറയുന്നതു 
പോലെ തന്നെ ചെയ്യണം. ഇനി ഈ ഭൂമി 
ഒന്‍പതു ഗോത്രങ്ങള്‍ക്കും മനശ്ശെയുടെ പകുതി 
ഗോത്രത്തിനുമായി പങ്കു വയ്ക്കുക.” 





ഭൂമി പങ്കുവയ്ക്കല്‍ 

ൂബേന്‍൯- ഗാദുഗോത്രക്കാരും മനശ്ശെയുടെ 
ഗോത്രത്തിന്‍റെറ മറ്റെ പകൂതിക്കാരും തങ്ങളുടെ 
ഭൂമി എടുത്തു കഴിഞ്ഞു. യഹോവയുടെ ഭൃത്യ 
നായ മോശെ അവര്‍ക്കു യോര്‍ദ്ദാ൯നദിക്കു കിഴ 
ക്കുള്ള സ്ഥലം കൊടുത്തിരുന്നു. “അവരുടെ ഭൂമി 
അര്‍ന്നോന്‍മലയിടുക്കിനടുത്തുള്ള അരോവേ 
രില്‍ ആരംഭിക്കുകയും താഴ്വരയുടെ മദ്ധ്യത്തി 
ലുള്ള പട്ടണം വരെ തുടരുകയും ചെയ്തു. 
മേദെബാ മുതല്‍ ദീബോന്‍ വരെയുള്ള മുഴു 
വന്‍ സമതലവും അതില്‍ ഉള്‍പ്പെട്ടിരുന്നു. 
10അമോര്യരുടെ രാജാവായ സീഹോന്‍൯ ഭരിച്ചി 
രുന്ന എല്ലാ പട്ടണങ്ങളും ആ പ്രദേശത്തായി 
രുന്നു. ഹെശ്ബോന്‍നഗരത്തിലായിരുന്നു ആ 
രാജാവു ഭരിച്ചിരുന്നത്‌. അമോര്യരുടെ അതിര്‍ 
ത്തി വരെ ആ ഭൂമി തുടര്‍ന്നിരുന്നു. 1ഗിലെയാദു 
നഗരവും ആ സ്ഥലത്തിന്‍െറ ഭാഗമായിരുന്നു. 
ഗെശൂരിലെയും മാഖായിലെയും ജനങ്ങള്‍ താമ 
സിച്ചിരുന്ന പ്രദേശവും അതിലുള്‍പ്പെട്ടിരുന്നു. 
ഹെര്‍മ്മോന്‍പര്‍വ്വതം മുഴുവനും ബാശാന്‍ മുഴു 
വനും സല്‍ക്കാ വരെ ആ ഭൂമിയിലായിരുന്നു. 
12ഓഗ്രാജാവിന്‍െറ സാമ്രാജ്യവും ആ ദേശത്താ 
യിരുന്നു. ബാശാന്‍ ഭരിച്ചിരുന്നത്‌ ഓഗ്‌ രാജാവാ 
യിരുന്നു. മുമ്പ്‌ അസ്താരോത്തും എദ്രിയും ഭരി 
ച്ചിരുന്നത്‌ ഓഗായിരുന്നു. രെഫായിജനതയില്‍ 
പ്ലെട്ടവനായിരുന്നു ഓഗ്‌. മുന! മോശെ അവരെ 
തോല്ലിക്കുകയും അവരുട സ്ഥലം കൈയടക്കു 
കയും ചെയ്തിരുന്നു. 13യിസ്രായേല്‍ജനത, 
ഗെശൂരിലെയും മാഖായിലേയും ജനതയെ 














വു ഭരിച്ചിരുന്നത്‌. പക്ഷേ മോശെ അവനെയും 
മിദ്യാന്യരുടെ നേതാക്കളെയും തോല്ലിച്ചിരുന്നു. 
ഏവി, രേക്കെം, സൂര്‍, ഹൂര്‍, രേബാ എന്നിവരാ 
യിരുന്നു ആ നേതാക്കള്‍. (ഈ നേതാക്കളെല്ലാം 
സീഹോനോടൊത്ത്‌ യുദ്ധം ചെയ്തു.) ആ രാജ്യ 
ത്തു തന്നെയായിരുന്നു ഈ നേതാക്കള്‍ താമസി 
ച്ചിരുന്നത്‌. 2ബെയോരിനന്‍െറ പുത്രനായ ബില 
യാമിനെ യിസന്രായേല്‍ജനത തോല്ലിച്ചിരുന്നു. 
(ബിലെയാം മാന്ത്രികവിദ്യ കൊണ്ട്‌ ഭാവി പറ 
ഞ്ഞിരുന്നു.) യുദ്ധത്തില്‍ യിസ്രായേല്‍ജനത 
അനേകം പേരെ വധിച്ചു. രൂബേന്റെ ഗോത്ര 
ത്തിനു നല്‍കപ്പെട്ടിരുന്ന ഭൂമി യോര്‍ദ്ദാന്‍നദി 
യുടെ തീരത്ത്‌ അവസാനിച്ചു. അങ്ങനെ രൂബേ 
ന്‍റ ഗോത്രത്തിനു നല്‍കപ്പെട്ട ഭൂമിയില്‍ ഈ 
പട്ടണങ്ങളും പട്ടികയിലുള്ള വയലുകളും ഉള്‍ 
പ്പെടുന്നു. 

24ഗാദിന്‍െറ ഗോത്രത്തിനു മോശെ നല്‍കിയ 
ഭൂമി ഇതാണ്‌. ഈ ദേശങ്ങള്‍ മോശെ ഓരോ 
ഗോത്രത്തിനും നല്‍കി. 2യസേരിന്‍െറ ഭൂമിയും 
ഗിലെയാദിലെ ഏല്ലാ പട്ടണങ്ങളും രബ്യ്ക്കു 
സമീപം അരോവേര്‍ വരെയുള്ള അമ്മോന്യ 
രുടെ സ്ഥലത്തിന്‍െറ പകുതിയും മോശെ അവ 
ര്‍ക്കു നല്‍കി. 2ഹെഗശ്ബോന്‍ മുതല്‍ രാമാത്ത്‌ 
മിസ്പയും ബെതോനീമും വരെയുള്ള പ്രദേശ 
ങ്ങള്‍ ആ സ്ഥലത്ത്‌ ഉള്‍പ്പെടുന്നു. മഹനയീം 
മുതല്‍ ദെബീരിന്‍െറ പ്രദേശം വരെയുള്ള ഭാഗ 
വും അതില്‍പ്പെടുന്നു. 27ബേത്ത്ഹാരാമിലെ 
താഴ്‌വര, ബേത്ത്‌ നിമ്രാ, സുക്കോത്ത്‌, 
സാഫോന്‍ എന്നിവിടങ്ങളും അതില്‍ ഉള്‍ഒ 
ടുന്നു. ഹെശ്ബോനിലെ രാജാവായ സീഹോന്‍ 
ഭരിച്ചിരുന്ന മറ്റെല്ലാ ഭൂമിയും അതില്‍ ഉള്‍പ്പെ 
ടുന്നു. യോര്‍ദ്ദാ൯നദിയുടെ കിഴക്കു വശത്താ 
യിരുന്നു ആ ഭൂമി. ഗലീലത്തടാകത്തി൯റ അവ 
സാനം വരെ ആ ദേശമുണ്ടായിരുന്നു. മോശെ, 
ഗാദിന്‍െറ ഗോത്രത്തിനു നല്‍കിയ സ്ഥലമായി 
രുന്നു അതെല്ലാം. പട്ടികയിലുള്ള എല്ലാ പട്ടണ 








227 


ങ്ങളും അതില്‍പ്പെടും. മോശെ ആ സ്ഥലം 
ഓരോ കുടുംബക്കൂട്ടത്തിനുമായി നല്‍കി. 

29മനശ്ശെയുടെ പകുതി ഗോത്രത്തിനു നല്‍ 
കിയ ഭൂമിയാണത്‌. മനശ്ശെയുടെ പകുതി ഗോത്ര 
ത്തിന്‌ ഈ ഭൂമി ലഭിച്ചു. 3%ആ സ്ഥലം മഹന 
യീമില്‍ ആരംഭിച്ചു. ബാശാന്‍ മുഴുവനും, 
ബാശാനിലെ രാജാവായിരുന്ന ഓഗ്‌ ഭരിച്ചി 
രുന്ന മുഴുവന്‍ സ്ഥലവും, ബാശാനിലെ യായീ 
രിലെ മുഴുവന്‍ പട്ടണങ്ങളും കൂടി ആകെ അറു 
പതു നഗരങ്ങള്‍ അതില്‍ ഉള്‍പ്പെട്ടു. 31ഓഗു 
രാജാവിന്‍െറ പട്ടണങ്ങളായ ഗിലെയാദിന്‍െറെ 
പകുതി, അസ്താരോത്ത്‌, എദ്രയി എന്നിവിട 
ങ്ങളും ആ സ്ഥലത്തിലുള്‍പ്പെടും. ഈ ഭൂമി 
മുഴുവന്‍ മനശ്ശെയുടെ പുത്രനായ മാഖീരിന്‍െറ 
കുടുംബത്തിനു നല്‍കചപ്പെടുടുതായിരുന്നു. ആ 
പുത്രന്മാരില്‍ പകുതിപ്പേര്‍ക്ക്‌ ആ സ്ഥലം 
ലഭിച്ചു. 

32മോശെ ഈ സ്ഥലം മുഴുവന്‍ ഈ ഗോത്ര 
ങ്ങള്‍ക്കു നല്‍കി. ജനങ്ങള്‍ മോവാബിലെ സമ 
തലങ്ങളില്‍ പാളയമടിച്ചിരിക്കവേയാണ്‌ 
മോശെ ഇതു ചെയ്തത്‌. യോര്‍ദ്ദാന്‍നദിയുടെ 
മറുകരെ യെരീഹോയ്ക്കു കിഴക്കായിരുന്നു 
അത്‌. 33ലേവിയുടെ ഗോത്രക്കാര്‍ക്ക്‌ മോശെ ഒട്ടും 
ഭൂമി നല്‍കിയില്ല. യിസ്രായേലിന്‍റെ ദൈവമാ 
കുന്ന യഹോവ താന്‍ തന്നെ ലേവിഗോത്രത്തി 
നുള്ള സമ്മാനമായിരിക്കുമെന്ന്‌ വാഗ്ദാനം 
ചെയ്തിരുന്നു. 








1 ജനങ്ങള്‍ക്ക്‌ ഏതേതു സ്ഥലങ്ങള്‍ നല്‍ക 

ണമെന്ന്‌ പുരോഹിതനായ എലെയാ 
സാരും നൂറ പുത്രനായ യോശുവയും 
യിസ്രായേലിന്‍െറ ഗോത്രത്തലവന്മാരും ചേര്‍ 
ന്ന്‌ നിശ്ചയിച്ചു. ജനങ്ങള്‍ക്ക്‌ ഭൂമി തെരഞ്ഞെ 
ടുക്കാന്‍ താനാഗ്രഹിക്കുന്ന മാര്‍ഗ്ഗമേതാണെന്ന്‌ 
യഹോവ വളരെ പണ്ട്‌ മോശെയോടു കല്ലിച്ചി 
രുന്നു. ഒന്‍പതര ഗോത്രങ്ങള്‍ നറുക്കിട്ടു വേണം 
അവനവനന്‍െെറ ഭൂമി കണ്ടെത്താന്‍. 3രണ്ടര ഗോത്ര 
ങ്ങള്‍ക്കു യോര്‍ദ്ദാന്‍നദിയുടെ കിഴക്കു വശത്ത്‌ 
മോശെ സ്ഥലം നല്‍കിക്കഴിഞ്ഞു. എന്നാല്‍ 
ലേവിയുടെ ഗോത്രത്തിന്‌ മറ്റുള്ളവര്‍ക്കു നല്‍കി 
യതു പോലെ സ്ഥലം നല്‍കിയില്ല. പന്ത്രണ്ടു 
ഗോത്രക്കാര്‍ക്കും അവരവര്‍ക്കുള്ള സ്ഥലം 
നല്‍കി. യോസേഫിന്‍െറ പുത്രന്മാരെ രണ്ടു 
ഗോത്രങ്ങളായി തിരിച്ചു. മനശ്ശെയും എഫ്ര 
യീമും. ഓരോ ഗോത്രത്തിനും കൂറെ ഭൂമി കിട്ടി. 
എന്നാല്‍ ലേവിയുടെ ഗോത്രത്തിലുള്ളവര്‍ക്ക്‌ 
ഒട്ടും ഭൂമി ലഭിച്ചില്ല. താമസിക്കാന്‍ ഏതാനും 
പട്ടണങ്ങള്‍ മാത്രമേ അവര്‍ക്കു കിട്ടിയിരു 
ന്നുള്ളൂ. അത്‌ എല്ലാ ഗോത്രങ്ങളുടെയും ഭൂമി 
യില്‍ ഉള്‍പ്പെട്ടിരുന്ന ഏതാനും പട്ടണങ്ങളാണ്‌. 
അവരുടെ മൃഗങ്ങള്‍ക്കായി കുറെ വയലുകളും 
നല്‍കപ്പെട്ടിരുന്നു. യിസ്രായേല്‍ ഗോത്രങ്ങള്‍ 
ക്കിടയില്‍ ഭൂമി എങ്ങനെ വിഭജിക്കണമെന്ന്‌ 
യഹോവ മോശെയോടു പറഞ്ഞിരുന്നു. 
യഹോവ കല്വിച്ചതു പോലെ തന്നെ യിസ്ധ്രാ 
യേല്‍ജനത ഭൂമി വീതിച്ചു. 








കാലേബിനു തന്‍െറ ഭൂമി കിട്ടുന്നു 

ഒരു ദിവസം യെഹൂദയുടെ ഗോത്രത്തില്‍ 
നിന്നും കുറച്ചാളുകള്‍ ഗില്‍ഗാലില്‍ യോശു 
വയെ കാണാന്‍ പോയി. കെനിന്ധ്യനായ 
യെഫുന്നെയുടെ പുത്രനായ കാലേബ്‌ അവ 
രില്‍ ഒരാളായിരുന്നു. കാലേബ്‌ യോശുവയോടു 
പറഞ്ഞു, “കാദേശ്ബര്‍ന്നയില്‍ വച്ച്‌ യഹോവ 








യോശുവ 13:29-15:3 


പറഞ്ഞത്‌ ഓര്‍മ്മിക്കുക. തന്‍െറ ഭൂൃത്യനായ* 
മോശെയോടു സംസാരിക്കുകയായിരുന്നു 
യഹോവ. നിന്നെയും എന്നെയും പറ്റിയായി 
രുന്നു യഹോവ സംസാരിച്ചത്‌. 7നമ്മള്‍ പോ 
കുന്ന സ്ഥലം പരിശോധിക്കാന്‍ യഹോവയുടെ 
ഭുത്യനായ മോശെ എന്നെ അയച്ചു. അപ്പോള്‍ 
എനിക്കു നാല്പതു വയസ്സായിരുന്നു. മടങ്ങി 
വന്നപ്പോള്‍ ആ നാടിനെല്ലറ്റിയുള്ള എന്‍െറ 
ധാരണകള്‍ ഞാന്‍ മോശെയോടു പറഞ്ഞു. 
എന്നോടൊപ്പം വന്ന മറ്റുള്ളവരാകട്ടെ ആ ദേശ 
ത്തെപ്പറ്റിയുള്ള കാര്യങ്ങള്‍ ജനങ്ങളോടു പറയു 
കയും അതവരെ ഭയപ്പെടുത്തുകയും നിരുത്സാ 
ഹപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ, യഹോവ 
ആ ഭൂമിയെ സ്വന്തമാക്കാന്‍ നമ്മെ അനുവദി 
ക്കുമെന്ന്‌ ഞാന്‍ യഥാര്‍ത്ഥത്തില്‍ വിശ്വസി 
ച്ചിരുന്നു. 9അതിനാല്‍ അന്ന്‌ മോശെ എന്നോ 
ടൊരു വാഗ്ദാനം ചെയ്തു. മോശെ പറഞ്ഞു, 
“നീ പോയ ആ സ്ഥലം നിന്‍േറതാകും. എന്നെ 
ന്നേക്കും അത്‌ നിന്‍െറ കുട്ടികളുടെ സ്വന്ത 
മാകും. നീ, എനെറെ ദൈവമാകുന്ന യഹോവ 
യില്‍ യഥാര്‍ത്ഥത്തില്‍ വിശ്വസിച്ചിരുന്നതി 
നാല്‍ ആ ഭൂമി നിനക്കു ഞാന്‍ തരും.” 
10“ണപ്പോള്‍ യഹോവ, അവന്‍ പറഞ്ഞിരു 
ന്നതു പോലെ എന്നെ നാല്പത്തഞ്ചു വര്‍ഷം 
ജീവിപ്പിച്ചു. ആ സമയം നമ്മളെല്ലാം മരുഭൂമി 
യില്‍ അലഞ്ഞു. ഇപ്പോള്‍ എനിക്ക്‌ എണ്‍പ 
ത്തഞ്ചു വയസ്സായി. 1മോശെ എന്നെ അയച്ച 
സമയത്തേതു പോലെ തന്നെ ആരോഗ്യവാ 
നാണ്‌ ഞാന്‍ ഇന്നും. അന്നത്തേതു പോലെ 
യുദ്ധം ചെയ്യാനും ഞാന്‍ തയ്യാറാണ്‌. 12അതി 
നാല്‍ പണ്ടൊരു ദിവസം യഹോവ എനിക്കു 
വാഗ്ദാനം ചെയ്ത മലമ്പ്രദേശം ഇപ്പോളെ 
നിക്കു തരിക. ശക്തരായ അനാക്യരാണവിടെ 
അന്നു വസിച്ചിരുന്നതെന്നു നീ കേട്ടു. നഗര 
ങ്ങള്‍ വളരെ വലുതും നന്നായി സംരക്ഷിക്ക 
പ്പെട്ടതുമായിരുന്നു. പക്ഷേ ഇന്ന്‌, യഹോവ 
എന്നോടൊത്തുണ്ടെങ്കില്‍ യഹോവ പറഞ്ഞതു 
പോലെ ഞാന്‍ ആ സ്ഥലം സ്വന്തമാക്കും.” 
13യെഫുന്നെയുടെ പുത്രന്‍ കാലേബിനെ 
യോശുവ അനുഗ്രഹിച്ചു. ഹെബ്രോ൯നഗരം 
യോശുവ അവനു സ്വന്തമായി നല്‍കി. 14ആ 
നഗരം ഇന്നും കെനിസ്യനായ യെഫുന്നെയുടെ 
പുത്രന്‍ കാലേബിന്‍െറ കുടുംബത്തിനേറേ 
താണ്‌. യിസ്രായേലിന്‍റെ ദൈവമാകുന്ന 
യഹോവയെ അവന്‍ ആശ്രയിക്കുകയും അനു 
സരിക്കുകയും ചെയ്തതിനാല്‍ ആ ഭൂമി ഇന്നും 
അവനന്‍റയാളുകളുടേതായിരിക്കുന്നു. 4കിര്യ 
ത്ത്‌ അര്‍ബ്ബ എന്നായിരുന്നു ആ നഗരം മുമ്പ്‌ 
വിളിക്കപ്പെട്ടിരുന്നത്‌. അനാക്യരുടെയിടയിലൂ 
ണ്ടായിരുന്ന മഹാനായ അര്‍ബ്രായുടെ പേരി 
ലാണ്‌ ആ നഗരം അറിയപ്പെട്ടത്‌. അതിനു 
ശേഷം ആ ഭൂമിയില്‍ സമാധാനം നിലനിന്നു. 


























യെഹൂദയ്ക്ക്‌ സ്ഥലം കിട്ടുന്നു 

] 5 യെഹൂദയ്ക്കു നല്‍കപ്പെട്ട ഭൂമി ആ ഗോത്ര 

ത്തിലെ കുടുംബങ്ങള്‍ക്കിടയില്‍ വീതിക്ക 
പ്പെട്ടു. എദോമിന്‍െറ അതിര്‍ത്തിവരെയും 
തെക്ക്‌ തെമാന്‍െറ അരികുവരെ സീന്‍മരുഭൂമി 
യും ആണ്‌ ആ ഭൂമി. 2ചാവുകടലിനന്‍െറ തെക്കെ 
അറ്റത്താണ്‌ യെഹൂദയുടെ ഭൂമിയുടെ തെക്കെ 
അതിര്‍ത്തി ആരംഭിക്കുന്നത്‌. 3അതിര്‍ത്തി, തെക്ക്‌ 
സ്കോര്‍പിയോണ്‍ ചുരത്തിലൂടെ സീനിലേ 
ക്കു നീണ്ടു. അനന്തരം തെക്ക്‌ കാദേശ്ബര്‍ന്ന 





തന്‍െറ ഭൃത്യന്‍ “ദൈവപുരുഷന്‍” എന്നര്‍ത്ഥം. 


യോശുവ 15:4-37 


യിലേക്കും അത്‌ തുടര്‍ന്നു. ഹെസ്രോന്‍ കഴിഞ്ഞ്‌ 
ആദാരിലേക്കും അതിര്‍ത്തി നീണ്ടു. ആദാരില്‍ 
നിന്നും അതിര്‍ത്തി തിരിഞ്ഞ്‌ കാര്‍ക്കയിലേക്കു 
നീണ്ടു. 4ഇജിപ്തിന്‍െറ ജലപ്രവാഹമായ 
അസ്മോനിലേക്കും പിന്നെ മദ്ധ്യധരണ്യാഴിയി 
ലേക്കും അതു നീണ്ടു. ആ ദേശം മുഴുവനുമായി 
രുന്നു അവരുടെ തെക്കെ അതിര്‍ത്തി. 
ടഅവരുടെ കിഴക്കേ അതിര്‍ത്തി യോര്‍ദ്ദാന്‍ 
നദി കടലില്‍ ചേരുന്നിടത്തെ ചാവു കടലി 





228 


എന്നിവയായിരുന്നു ആ കുടുംബങ്ങള്‍. അനാ 
ക്കിന്‍െറ കുടുംബത്തില്‍നിന്നുള്ളവരായിരുന്നു 
അവര്‍. 15അനന്തരം ദെബീരില്‍ താമസിക്കുന്ന 
വര്‍ക്കെതിരെ കാലേബ്‌ യുദ്ധം ചെയ്തു. മൂന്‍ 
കാലങ്ങളില്‍ കിര്യത്ത്‌ സേഫെര്‍ എന്നും 
ദെബീര്‍ എന്നും അറിയപ്പെട്ടിരുന്നു. $4കാലേബു 
പറഞ്ഞു, “കിരൃത്ത്‌ സേഫെര്‍ ആക്രമിക്കാന്‍ 
ഞാ൯ ആഗ്രഹിക്കുന്നു. ആ നഗരത്തെ ആക്ര 
മിച്ചു തോല്ലിക്കുന്നവനന്‍ എന്‍െറ പുത്രിയായ 











ന്‍െറ തീരമായിരുന്നു. 

യോര്‍ദ്ദാന്‍നദി കടലില്‍ ചേരുന്നിടത്ത്‌ അവ 
രുടെ വടക്കെ അതിര്‍ത്തി ആരംഭിച്ചു. അന 
ന്തരം വടക്കെ അതിര്‍ത്തി ബേത്ത്ഹൊഗ്ലുയി 
ലേക്കും അവിടന്ന്‌ ബേത്ത്‌ അരാബായിലേക്കും 
വ്യാപിച്ചു. രൂബേന്റെ പുത്രനായ ബോഹാ 
നെറ കല്ലിലേക്ക്‌ അതിര്‍ത്തി തുടര്‍ന്നു. "അന 
ന്തരം അതിര്‍ത്തി ആഖോര്‍താഴ്വരയിലൂടെ 
ദെബീരിലേക്കു നീണ്ടു. അവിടെ അതിര്‍ത്തി 
വടക്കോട്ടു തിരിഞ്ഞ്‌ ഗില്‍ഗാലിലേക്കു 
പോയി. അദുമ്മീം പര്‍വ്ൃവതത്തിലൂടെ പോകുന്ന 
പാതയുടെ മറുവശത്താണ്‌ ഗില്‍ഗാല്‍. ജലപ്ര 
വാഹത്തിന്‍െറ തെക്കുവശമായിരുന്നു അത്‌. 
ഏന്‍ശേമെശ്‌ ജലപ്രവാഹത്തിലേക്ക്‌ അതിര്‍ 
ത്തി നീണ്ട്‌ ഏന്‍രോഗേലില്‍ അത്‌ അവസാ 
നിച്ചു. അനന്തരം യെരുശലേം എന്ന യെബൂ 
സ്യനഗരത്തിന്‍െറ തെക്കു വശത്തോടു ചേര്‍ 
ന്നു കിടക്കുന്ന ബെന്‍ഹിന്നോം താഴ്വരയിലേ 
ക്കു അതിര്‍ത്തി പോയി. അവിടെ അതിര്‍ത്തി 
ഹിന്നോംതാഴ്വരയുടെ പടിഞ്ഞാറു വശ 
ത്തുള്ള കുന്നിന്‍ മുകളിലേക്കു നീണ്ടു. രെഫാ 
യീംതാഴ്വരയുടെ വടക്കേയറ്റത്തായിരുന്നു 
അത്‌. $9അവിടെനിന്നും അതിര്‍ത്തി നെപ്തോ 
ഹയിലെ ജലസ്രോതസ്സിലേക്കു നീണ്ടു. 
എഫ്രോന്‍ പര്‍വ്വതത്തിനടുത്തുള്ള നഗരങ്ങളി 
ലേക്ക്‌ അതിര്‍ത്തി നീണ്ടു. അവിടെനിന്നും 
അതിര്‍ത്തി തിരിഞ്ഞ്‌ കിരൃത്ത്‌ യെയാരീം എന്ന്‌ 
അറിയപ്പെടുന്ന ബാലയിലേക്കു പോയി. 
10ബാലയില്‍ അതിര്‍ത്തി പടിഞ്ഞാറോട്ടു 
തിരിഞ്ഞ്‌ സേയീര്‍മലനമ്മ്രവ ദേശത്തേക്കു പോയി. 
കെസാലോന്‍ എന്ന യെയാരീം പര്‍വ്ൃതത്തി 
ന്‍െറ വടക്കു വശത്തുകൂടി അതിര്‍ത്തി ഇറങ്ങി 
ബേത്ത്ശേമെശിലേക്കു പോയി. അവിടെ 
നിന്നും അതിര്‍ത്തി തിമ്നയും കഴിഞ്ഞു 
പോയി. 1അനന്തരം എക്രോനിനു വടക്കുള്ള 
കുന്നിലേക്കു പോയി. അവിടെ നിന്നും അതിര്‍ 
ത്തി ശിക്രോനിലേക്കു തിരിയുകയും ബാലപ 
ര്‍വ്ൃതം കടന്നു പോവുകയും ചെയ്തു. അതി 
ര്‍ത്തി യബ്നേലിലേക്കു തുടരുകയും മധ്യധര 
ണ്യാഴിയില്‍ അവസാനിക്കുകയും ചെയ്തു. 

12യെഹൂദയുടെ ഭൂമിയുടെ പടിഞ്ഞാറെ 
അതിര്‍ത്തിയിലായിരുന്നു മധ്യധരണ്യാഴി. 
അങ്ങനെ യെഹൂദയുടെ ഭൂമി ഈ നാല്‍ അതി 
രുകള്‍ക്കുള്ളിലായിരുന്നു. ഈ പ്രദേശത്താണ്‌ 
യെഹൂദയുടെ കുടുംബങ്ങള്‍ വസിച്ചിരുന്നത്‌. 

3യെഫുന്നെയുടെ പുത്രനായ കാലേബിന 
യെഹൂദയില്‍നിന്നും കുറച്ചു ഭൂമി നല്‍കാന്‍ 
യഹോവ യോശുവയോടു കല്ലിച്ചിരുന്നു. അതി 
നാല്‍ യഹോവ കല്ലിച്ച ഭൂമി യോശുവ കാലേ 
ബിനു നല്‍കി. അനാക്കിന്‍െറ പിതാവായിരുന്ന 
അര്‍ബ്ദയുടെ പട്ടണമായ ഹെബ്രോന്‍ എന്ന 
കിര്യത്ത്‌ അര്‍ബ്ുയായിരുന്നു യോശുവ അവന്‍ 
നല്‍കിയത്‌. 4ഹെബ്രോനില്‍ വസിച്ചിരുന്ന 
മൂന്ന്‌ അനാക്യ കുടുംബങ്ങളെ കാലേബ്‌ 
തുരത്തി. ശേശായി, അഹീമാന്‍, തല്‍മായ്‌ 





























അക്സയെ ഞാന്‍ നല്‍കും. എന്‍റ മകളെ 
വിവാഹം ചെയ്യാന്‍ ഞാന്‍ അയാളെ അനുവ 
ദിക്കും.” 

17കാലേബിന്‍െറെ സഹോദരനായ കെനസി 
ന്‍െറ പുത്രനായ ഒത്നീയേല്‍ ആ നഗരത്തെ 
തോല്പിച്ചു. അതിനാല്‍ കാലേബ്‌ തന്‍െറ പുത്രി 
യായ അക്സയെ ഒത്നീയേലിനു ഭാര്യയായി 
നല്‍കി. 18അക്സാ ഒത്നീയേലിനോടൊപ്പും താമ 
സിക്കാ൯ പോയി. അക്സയുടെ പിതാവായ 
കാലേബിനോടു കുറച്ചു ഭൂമി ചോദിക്കാന്‍ 
ഒത്നീയേല്‍ അക്സയോടു പറഞ്ഞു. അക്സാ 
തന്‍െറ പിതാവിന്‍െറയടുത്തേക്കു പോയി. 
അവള്‍ കഴുതപ്പുറത്തു നിന്നിറങ്ങിയപ്പോള്‍ 
കാലേബ്‌ അവളോടു ചോദിച്ചു, “നിനക്കെ 
ന്താണു വേണ്ടത്‌?” 

19അക്സാ മറുപടി പറഞ്ഞു, “എനിക്കൊരു 
അനുഗ്രഹം നല്‍കൂ.“ നെഗെവിലെ വരണ്ട മരു 
ഭൂമി അങ്ങ്‌ എനിക്കു തന്നു. വെള്ളമുള്ള കുറച്ചു 
ഭൂമി എനിക്കു തരിക.”അവള്‍ ആവശ്യപ്പെട്ടത്‌ 
കാലേബ്‌ അവള്‍ക്കു നല്‍കി. ആ ദേശത്ത്‌ 
മേലെയും കീഴെയുമുള്ള ജലാശയങ്ങള്‍ 
അയാള്‍ അവള്‍ക്കു നല്‍കി. 

20ദൈവം അവര്‍ക്കു വാഗ്ദാനം ചെയ്ത 
ഭൂമി യെഹൂദാഗോത്രത്തിനു ലഭിച്ചു. ഓരോ 
ഗോത്രത്തിനും ഭൂമിയിലൊരു ഭാഗം കിട്ടി. 
2 യെഹൂദയുടെ ഗോത്രത്തിന്‌ നെഗെവിന്‍െറ 
തെക്കന്‍പ്രദേശത്തെ പട്ടണങ്ങള്‍ മുഴുവന്‍ ലഭി 
ച്ചു. എദോമിന്‍െറ അതിര്‍ത്തിക്കു സമീപമായി 
രുന്നു ഈ പട്ടണങ്ങള്‍. ആ പട്ടണങ്ങളുടെ 
പട്ടിക ഇതാണ്‌. കെബ്സെയേല്‍, ഏദെര്‍, 
യാഗൂര്‍, 22കീന, ദിമോന, അദാദ, 23കേദെശ്‌, 
ഹാസോര്‍, യിത്നാ൯ന്‍ 24സീഫ്‌, തേലെം, ബയാ 
ലോത്ത്‌, 25ഹാസ്ഡോര്‍, ഹദത്ഥ, കെരീയോത്ത്‌- 
ഹെസ്ര്രോന്‍ (ഹാസോര്‍), 26അമാം, ശെമ, 
മോലാദ, 

27ഹസര്‍-ഗദ്ദ, ഹെശ്മോന്‍, ബേത്ത്പേലെത്‌, 
28ഹറസര്‍ -ശൂവാല്‍, ബേര്‍ശേബാ, ബിസോത്യ, 
29ബാല, ഇയ്യീം, ഏസെം, 30എല്‍തോലദ്‌, കെ 
സീല്‍, ഹോര്‍മ്മ, 31സിക്താഗ്‌, മദ്മന്ന, സന്‍സന്ന, 
32ലെബായോത്ത, ശില്‍ ഹീം, ആയീന്‍, 
രിമ്മോന്‍. അതില്‍ ഇരുപത്തൊന്‍പതു പട്ടണ 
ങ്ങളും അവയുടെ വയലുകളും ഉണ്ടായിരുന്നു. 

പടിഞ്ഞാറന്‍ മലഞ്ചെരുവിലും യെഹൂദയു 
ടെ ഗോത്രത്തിന്‌ സ്ഥലം കിട്ടി. ആ പടുണങ്ങ 
ളുടെ പട്ടിക ഇതാണ്‌. 33എസ്തായോല്‍, 
സൊരാ, അശ്്‌ന, 34സനോഹ, ഏഎന്‍ഗാന്നീം, 
തപ്പൂഹ, ഏനാം, 3ടയര്‍മ്മൂത്ത്‌, അദുല്ലാം, സോ 
ഖോ, അസേക്ക, 3ശോരയീം, അദീഥായീം, 
ഗെദേരാ (ഗെദേരോഥിയീം). പതിനാലു പട്ടണ 
ങ്ങളും അവയുടെ വയലുകളും അതിലുള്‍ 
പ്പെടും. 

3യെഹൂദഗോത്രത്തിന്‌ ഈ പട്ടണങ്ങളും 
നല്‍കപ്പെട്ടിരുന്നു; സെനാന്‍, ഹദാശാഹ്‌, മിദ്‌ 


“s 














എനിക്കൊരു ... നല്‍കൂ അഥവാ “എന്നെ സ്വാഗതം 
ചെയ്യൂ” അഥവാ “എനിക്കൊരു അരുവിതരൂ.” 


229 


ഗല്‍, ഗാദ്‌, 38ദിലാന്‍, മിസ്പാ, യോക്തെയേല്‍, 
33ലാഖീശ്‌, ബോസ്‌്കാത്ത്‌, എഗ്ളോന്‍, 
4ക്ബ്വോന്‍, ലാഹ്മാസ്‌, കിത്ത്ളീശ്‌, 4ഗെദേ 
രോത്ത്‌, ബേത്ത്ദാഗോന്‍, നാമ, മക്കേദ, ആകെ 
പതിനാറു പട്ടണങ്ങളും അവയ്ക്കു ചുറ്റിലുമു 
ള്ള സകല ഗ്രാമങ്ങളും അതിലുണ്ടായിരുന്നു. 

യെഹൂദയിലെ ജനങ്ങള്‍ക്ക്‌ ഈ പട്ടണ 
ങ്ങളും ലഭിച്ചു: ലിബ്ന, ഏഥെര്‍, ആശാന്‍, 
ദയിപ്താഹ്‌, അശ്ന, നെസീബ്‌, 44കെയില, 
അക്ടീബ്‌, മാരേശ, ഈ ഒന്‍പതു പട്ടണങ്ങളും 
അവയുടെ ചുറ്റുമുള്ള വയലുകളും അവര്‍ക്കു 
ലഭിച്ചു. 

4എക്രോന്‍ പട്ടണവും അതിനു ചുറ്റുമുള്ള 
ചെറുപട്ടണങ്ങളും വയലുകളും യെഹൂദഗോ 
ത്രത്തിനു കിട്ടി. 4എക്രോനിനു പടിഞ്ഞാറുള്ള 
പ്രദേശവും അതിലെ വയലുകളും അസ്തോദി 
നടുത്തുള്ള പട്ടണങ്ങളും അവര്‍ക്കു ലഭിച്ചു. 
47അസ്തോദിനു ചുറ്റുമുള്ള പ്രദേശവും അവിട 
ത്തെ പട്ടണങ്ങളും യെഹൂദയുടെ ഭൂമിയില്‍ ഉള്‍ 
പ്പെടും. ഗസ്സയ്ക്കു ചുറ്റുമുള്ള പ്രദേശവും അതി 
നടുത്തുള്ള പട്ടണങ്ങളും വയലുകളും യെഹൂദ 
യിലെ ജനങ്ങള്‍ക്കു ലഭിച്ചു. ഈജിപ്തിലെ 














യോശുവ 15:38-17:3 


എഫ്രയീമിനും മനശ്ശെയ്ക്കും ഭൂമി ലഭിക്കുന്നു 
യോസേഫിന്‍റെ കുടുംബത്തിനു 
10 കിട്ടിയ ഭൂമി ഇതാണ്‌. യെരീഹോയ്ക്കു 
സമീപം യോര്‍ദ്ദാ൯നദിയില്‍ ആരംഭിച്ച ഈ 
സ്ഥലം അതിനു കിഴക്കുള്ള യെരീഹോ ജലപ്ര 
വാഹത്തിലേക്കു തുടര്‍ന്നു. അതിര്‍ത്തി യെരീ 
ഹോയില്‍നിന്ന്‌ ബേഥേലിലെ മലന്വ്രദേശ 
ത്തേക്കു തുടര്‍ന്നു. 2അനന്തരം അതിര്‍ത്തി ലൂസ്‌ 
എന്ന ബേഥേലില്‍നിന്നും അര്‍ക്കൃരുടെ അതിര്‍ 
ത്തിയായ അതാരോത്തിലേക്കു നീണ്ടു. 3അന 
ന്തരം അതിര്‍ത്തി പടിഞ്ഞാറ്‌ യഫേ്ദേത്യരുടെ 
ദേശത്തേക്കു നീങ്ങി. അനന്തരം താഴ്വരയി 
ലുള്ള ബേത്ത്ഹോരോനിലേക്കു പോയി. അന 
ന്തരം ഗേസെരിലൂടെ മധ്യധരണ്യാഴിയിലേക്കു 
പോയി. 
അങ്ങനെ യോസേഫിന്‍റെ പുത്രന്മാരായി 
രുന്ന മനശ്ശെയുടെയും എഫ്രയീമിന്‍െറയും ജന 
തയ്ക്ക്‌ അവരുടെ ഭൂമി ലഭിച്ചു. 
എഫ്രയീമിന്റെ ജനതയ്ക്കു നല്‍കിയിരുന്ന 
ഭൂമി ഇതായിരുന്നു. ബേത്ത്ഹോരോനന്‍്െറ മേല്‍ 
ഭാഗത്തിനടുത്തുള്ള അതെരോത്ത്‌ അദ്ദാരില്‍ 
അവരുടെ കിഴക്കന്‍ അതിര്‍ത്തി ആരംഭിച്ചു. 

















നദിവരെ അവരുടെ അതിര്‍ത്തി വ്യാപിച്ചു. 
മദ്ധ്യധരണ്യാഴിയുടെ തീരത്തുകൂടി അവരുടെ 
ഭൂമി തുടര്‍ന്നു. 

4$ക്കുന്നിന്‍പ്ര ദേശത്തുള്ള പട്ടണങ്ങളും യെഹൂ 
ദയിലെ ജനങ്ങള്‍ക്കു നല്‍കപ്പെട്ടു. ആ പട്ടണ 
ങ്ങളുടെ പട്ടിക ഇതാണ്‌: ശാമീര്‍, യത്ഥീര്‍, 
സോഖോ, 4ദന്ന, ദെബീര്‍ എന്ന കിരൃത്ത്‌ 
സന്ന, ട0അനാബ്‌, എസ്തെമോ, ആനീം, 
51ഗോശെന്‍, ഹോലോന്‍, ഗീലോ. പതിനൊന്നു 
പട്ടണങ്ങളും അവയ്ക്ക്‌ ചുറ്റുമുള്ള മുഴുവന്‍ 
വയലുകളും അതിലുണ്ട്‌. 


5 യെഹൂദയിലെ ജനങ്ങള്‍ക്ക്‌ ഇനി പറയുന്ന 
പട്ടണങ്ങളും നല്‍കപ്പെട്ടിരുന്നു: അരാബ്‌, ദൂമ, 
എശാന്‍, $3യാോനിം, ബേത്ത്‌- തപ്പൂഹ, അഫേക, 
ട4ഹുമ്ത, കിരൃത്ത്‌ അര്‍ബ്ബാ, സീയോര്‍, ഒന്‍പതു 
പട്ടണങ്ങളും അവയ്ക്കു ചുറ്റുമുള്ള വയലുകളും 
അതിലുണ്ട്‌. 55ഈ പട്ടണങ്ങളും യെഹൂദയിലെ 
ജനങ്ങള്‍ക്കു നല്‍കപ്പെട്ടിരുന്ന. മാവോന്‍ കര്‍ 
മ്മേല്‍, സീഫ്‌, യൂത, 5യിസ്രെയേല്‍, യോക്ക്‌ 
ദെയാം, സാനോഹ, “കയീന്‍, ഗിബെയ, 
തിമ്ന; ആകെ പത്തു പട്ടണങ്ങളും അവയ്ക്കു 
ചുറ്റുമുള്ള വയലുകളും അതിലൂള്‍പ്പെടുന്നു. 

ടയെഹൂദയിലെ ജനങ്ങള്‍ക്ക്‌ ഈ പട്ടണ 
ങ്ങളും നല്‍കപ്പെട്ടു; ഹല്‍ഹൂല്‍, ബേത്ത്‌-സൂര്‍, 
ഗെദോര്‍, മാരാത്ത്‌, ബേത്ത്‌-അനോത്ത്‌, എല്‍ 
തെക്കോന്‍. അതിലാകെ ആറു പട്ടണങ്ങളും 
അവയ്ക്കു ചുറ്റുമുള്ള വയലുകളും ഉണ്ടായി 
രുന്നു. 

രബ്ു, കിരൃത്ത്‌ യെയാരീം എന്ന കിര്യത്ത്‌ 
ബാല്‍ എന്നീ രണ്ടു പട്ടണങ്ങളും യെഹൂദ 
യിലെ ജനങ്ങള്‍ക്കു നല്‍കിയിരുന്നു. ഒ്മരുഭൂമി 
യിലെ പട്ടണങ്ങളും യെഹൂദയിലെ ജനങ്ങ 
ള്‍ക്കു നല്‍കപ്പെട്ടിരുന്ന. അതിന്‍െറ പട്ടിക 
ബേത്ത്‌ അരാബ, മിദ്ദീന്‍, സെഖാഖ, നിബ്‌ 
ശാന്‍, ഉപ്പു നഗരം, ഏന്‍ഗെദി. ആറു പട്ടണ 
ങ്ങളും അവയ്ക്കു ചുറ്റുമുള്ള വയലുകളും. 

യെരുശലേമില്‍ വസിക്കുന്ന യെബൂസ്യരെ 
തുരത്താന്‍ യെഹൂദയിലെ സൈന്യത്തിനു കഴി 
ഞ്ഞില്പ. അതിനാല്‍ ഇന്നും യെരൂശലേമില്‍ 
യെഹൂദാജനങ്ങളോടൊപ്പം യെബൂസ്യരും താമ 
സിക്കുന്നു. 














പടിഞ്ഞാറെ അതിര്‍ത്തി മീഖ്മെഥാത്തില്‍ 
ആരംഭിച്ചു. അതിര്‍ത്തി കിഴക്ക്‌ താനത്ത്‌ ശിലോ 
യിലേക്കു തിരിഞ്ഞ്‌ കിഴക്ക്‌ യാനോഹയിലേക്കു 
നീണ്ടു. "അനന്തരം യാനോഹയ്ക്കു താഴെ 
നിന്നും അതാരോത്തിലേക്കും നാരാത്തിലേക്കും 
നീണ്ടു. യെരീഹോവരെ നീണ്ട അതിര്‍ത്തി 
യോര്‍ദ്ദാന്‍നദിയില്‍ അവസാനിച്ചു. കാനാ 
നദിക്കു പടിഞ്ഞാറ്‌ തപ്പൂഹയില്‍നിന്നും അതി 
ര്‍ത്തി കടലില്‍ അവസാനിച്ചു. എഫ്രയീമി 
ന്‍െറ ജനതയ്ക്കു നല്‍കിയിരുന്ന ഭൂമി അതാ 
യിരുന്നു. ആ ഗോത്രത്തിലെ ഓരോ കുടുംബ 
ത്തിനും തങ്ങളുടെ ഭൂമിയുടെ വീതം ലഭിച്ചു. 
എഫ്രയീമിന്റെ അതിര്‍ത്തിപ്പട്ടണങ്ങളധി 
കവും മനശ്ശെയുടെ അതിര്‍ത്തിയിലായിരുന്നു. 
എങ്കിലും ആ പട്ടണങ്ങളും അതിനു ചുറ്റുമുള്ള 
വയലുകളും എഫ്രയീമിനു ലഭിച്ചു. പക്ഷേ 
ഗെസേരില്‍നിന്നും കനാന്യരെ ഒഴിപ്പിക്കാന്‍ 
എഫ്രയീമ്യര്‍ക്കു കഴിഞ്ഞില്ല. അതിനാല്‍ കനാ 
നയര്‍ ഇന്നും എഫ്രയീമ്യരോടൊപ്പം വസി 
ക്കുന്നു. പക്ഷേ കനാന്യര്‍ എഫ്രയീമ്യരുടെ അടി 
മകളായി. 








] അനന്തരം മനശ്ശെയുടെ ഗോത്രത്തിനും 
ഭൂമി നല്‍കപ്പെട്ടു. യോസേഫിന്‍റെ 
മൂത്ത പുത്രനായിരുന്നു മനശ്ശെ. മനശ്ശെയുടെ 
മൂത്ത പുത്രനായിരുന്നു ഗിലെയാദിന്‍െറ പിതാ 
വായ മാഖീര്‍. മാഖീര്‍ മഹാനായൊരു യോദ്ധാ 
വായിരുന്നു. അതിനാല്‍ ഗിലെയാദും ബാശാന്‍ 
പ്രദേശങ്ങളും മാഖീര്‍ കടുംബത്തിനു നല്‍ക 
പ്പെട്ടു. മനശ്ശെയുടെ ഗോത്രത്തിലെ മറ്റു കുടും 
ബക്കാര്‍ക്കും സ്ഥലം നല്‍കപ്പെട്ടു. അബീയേ 
സെര്‍, ഹേലെക്ക്‌, അസ്രിയേല്‍, ശേഖെം, 
ഹേഫെര്‍, ശെമീദാ എന്നിവയായിരുന്നു ആ 
കുടുംബങ്ങള്‍. ഇവരെല്ലാം യോസേഫിന്‍റെ 
പുത്രനായ മനശ്ശെയുടെ മറ്റു പുത്രന്മാരാണ്‌. 
ഇവരുടെ കുടുംബങ്ങള്‍ക്ക്‌ തങ്ങളുടെ ഭൂമിയുടെ 
വീതം ലഭിച്ചു. 

ദഹേഫ്ഫെരിന്‍െറ പുത്രനായിരുന്നു ശൈലോഫ 
ഹാദ്‌. ഗിലെയാദിന്‍െറ പുത്രനായിരുന്നു 
ഹേഫെര്‍. ഗിലെയാദ്‌ മാഖീരിന്‍െറയും മാഖീര്‍ 
മനശ്ശേയുടെയും പുത്രന്മാരായിരുന്നു. ശെലോ 
ഫഹാദിന്‌ പുത്രന്മാരുണ്ടായിരുന്നില്ല; അഞ്ചു 





യോശുവ 17:4-18:7 


പുത്രിമാരായിരുന്നു അവനുണ്ടായിരുന്നത്‌. മററ, 
നോവ, ഹൊ, മല്‍ക്ക, തിര്‍സ എന്നായിരുന്നു 
അവരുടെ പേരുകള്‍. ആ പുത്രിമാര്‍ പുരോഹി 
തനായ എലെയാസരിന്‍െറയും നൂന്‍െറ പുത്ര 
നായ യോശുവയുടെയും മറ്റ്‌ നേതാക്കന്മാരു 
ടെയും അടുത്തേക്കു പോയി. പുത്രിമാര്‍ പറ 
ഞ്ഞു, “പുരുഷന്മാര്‍ക്കുള്ളത്ര സ്ഥലം ഞങ്ങള്‍ 
ക്കും നല്‍കണമെന്ന്‌ യഹോവ മോശെയോടു 
പറഞ്ഞിരുന്നു.” അതിനാല്‍ എലെയാസര്‍ 
യഹോവയെ അനുസരിച്ച്‌ ആ പുത്രിമാര്‍ക്ക്‌ 
തങ്ങളുടെ പിതാവിന്‍െറ സഹോദരന്മാര്‍ക്ക്‌ 
നല്‍കിയത്ര സ്ഥലം നല്‍കി. 

അങ്ങനെ മനശ്ശെയുടെ ഗോത്രത്തിന്‌ യോര്‍ 
ദുഠന്‍നദിയുടെ പടിഞ്ഞാറ്‌ പത്തു പ്രദേശ 
ങ്ങളും യോര്‍ദ്ദാന്‍നദിയുടെ മറ്റേ കരയില്‍ 
ഗിലെയാദ്‌, ബാശാന്‍ എന്നീ രണ്ടു പ്രദേശങ്ങ 
ളും ലഭിച്ചു. $പുത്രന്മാര്‍ക്കുള്ളത്ര ഭൂമി മനശ്ശെ 
യൂടെ ഗോത്രത്തിലെ പൂത്രിമാര്‍ക്കും ലഭിച്ചു. 
മനശ്ശെയുടെ ബാക്കി കുടുംബങ്ങള്‍ക്ക്‌ ഗിലെ 
യാദും നല്‍കപ്പെട്ടു. 

[ൽ സ്ഥലങ്ങള്‍ ആശേരിനും മിഖ്‌ 
മെഥാത്തിനും ഇടയിലുള്ള പ്രദേശമായിരുന്നു. 
ശേഖെമിനടുത്തായിരുന്നു ഇത്‌. ഏന്‍-തപ്പൂഹ 
പ്രദേശത്തിനു തെക്കു ഭാഗത്തേക്ക്‌ അതിര്‍ത്തി 
നീങ്ങി. 8തപ്പൂഹയ്ക്കു ചുറ്റുമുള്ള സ്ഥലങ്ങള്‍ 
മനശ്ശേയുടെയായിരുന്നുവെങ്കിലും ആ പട്ടണം 
അവരുടേതായിരുന്നില്ല. തപ്പൂഹപട്ടണം മനശ്ശെ 
യുടെ അതിര്‍ത്തിയിലായിരുന്നു. അത്‌ എഫ്ര 
യീംകാരുടെ പ്രദേശവുമായിരുന്നു. മനശ്ശെ 
യുടെ അതിര്‍ത്തി കാനാനദിയുടെ തെക്കുഭാ 
ഗത്തേക്കു പോയി. ആ പ്രദേശം മനശ്ശെയുടെ 
ഗോത്രത്തിന്‍േറേതായിരുന്നുവെങ്കിലും പട്ടണ 
ങ്ങള്‍ എഫ്രയീമൃരുടേതായിരുന്നു. മനശ്ശെയുടെ 
അതിര്‍ത്തി നദിയുടെ വടക്കായിരുന്നു. അത്‌ 
പടിഞ്ഞാറ്‌ മദ്ധ്യധരണ്യാഴി വരെ തുടര്‍ന്നു. 
തെക്കോട്ടുള്ള ഭൂമി എഫ്രയിീമ്ൃരുടേതായി 
രുന്നു. വടക്കോട്ടുള്ള സ്ഥലം മനഗശ്ഗെയുടേതുമാ 
യിരുന്നു. പടിഞ്ഞാറെ അതിര്‍ത്തി മദ്ധ്യധര 
ണ്യാഴി ആയിരുന്നു. ആ അതിര്‍ത്തി ആശേ 
രിന്‍െറെ ഭൂമിയില്‍ വടക്കും യിസ്സാഖാരിന്‍െറ 
ഭൂമിയില്‍ കിഴക്കും സ്പര്‍ശിച്ചു. 

മനശ്ശെയുടെ ജനതയ്ക്ക്‌ യിസ്സ്റാഖാരിന്‍റെറ 
യും ആശേരിന്‍െറയും പ്രദേശങ്ങളില്‍ പട്ടണ 
ങ്ങളുണ്ടായിരുന്നു. ബേത്ത്ശൈയാന്‍, യിബ്ബെ 
യാം അവയ്ക്കു ചുറ്റുമുള്ള ചെറുപട്ടണങ്ങള്‍ 
എന്നിവ മനശ്ശെയുടെ ജനതയ്ക്കുള്ളതാണ്‌. 
ദോര്‍ ഏന്‍ദോര്‍, താനാക്ക്‌, മെഗീദ്ദോ എന്നീ 
നഗരങ്ങളിലും അവയ്ക്കു ചുറ്റുമുളള ചെറു നഗ 
രങ്ങളിലും മനശ്ശെയുടെ ജനത താമസിച്ചു. 
നാഫോതിന്‍െറ മൂന്നു പട്ടണങ്ങളിലും അവര്‍ 











230 


യോശുവ അവരോടു മറുപടി പറഞ്ഞു, 
“നിങ്ങള്‍ വളരെയധികം പേരുണ്ടെങ്കില്‍ മല 
മ്രദേശത്തു പോയി കാടു വെട്ടിത്തെളിച്ച്‌ 
അവിടം ഉപയോഗപ്രദമാക്കിക്കൊള്ളുക. ആ 
സ്ഥലം ഇപ്പോള്‍ പെരിസ്യരുടെയും രെഫായരു 
ടേയും ആണ്‌. പക്ഷേ മലമ്പ്രദേശത്തെ എഫ്ര 
യീം നിങ്ങള്‍ക്കു വളരെ ചെറുതാണെങ്കില്‍ ആ 
സ്ഥലം ചെന്നെടുക്കുക.” 

6യോസേഫിന്‍െറ ജനത പറഞ്ഞു, 
“ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എഫ്രയീം 
രാജ്യം അത്ര വലുതല്ലെന്നതു സത്യമാണ്‌. 
പക്ഷേ അവിടെ വസിക്കുന്ന കനാനൃര്‍ക്ക്‌ 
ഇരുമ്പു രഥങ്ങള്‍ പോലുള്ള ശക്തമായ ആയുധ 
ങ്ങളുണ്ട്‌! യിസ്രായേല്‍, ബേത്ത്ശെയാന്‍, ആ 
പ്രദേശത്തുള്ള ചെറു പട്ടണങ്ങള്‍ എന്നിവ 
യുടെ നിയന്ത്രണവും അവര്‍ക്കാണ്‌.” 

17അപ്പോള്‍ യോസേഫിന്‍റെ കുടുംബ 
ത്തോട്‌, എഫ്രയീം, മനശ്ശെ എന്നീ ജനങ്ങളോട്‌, 
യോശുവ പറഞ്ഞു, “പക്ഷേ നിങ്ങള്‍ അനവധി 
യാളുകളുണ്ട്‌. നിങ്ങള്‍ അതി ശക്തരുമാണ്‌. 
നിങ്ങള്‍ക്ക്‌ ആ ഭൂമിയുടെ ഒന്നിലധികം വീത 
ങ്ങള്‍ കിട്ടണം. 18തലന്്രദേശം നിങ്ങള്‍ സ്വന്തമാ 
ക്കണം. അതൊരു വനമാണ്‌. പക്ഷേ നിങ്ങള്‍ 
അതിലെ മരങ്ങള്‍ വെട്ടി ആ സ്ഥലം വാസ 
യോഗ്യമാക്കണം. നിങ്ങള്‍ അതു മുഴുവന്‍ 
സ്വന്തമാക്കണം. കനാന്യരെ നിങ്ങള്‍ ആ 
നാട്ടില്‍ നിന്ന്‌ ഒഴിപ്പിക്കണം. അവര്‍ ശക്തരും 
ശക്തമായ ആയുധങ്ങളുള്ളവരുമാണെങ്കില്‍ 
പ്പോലും നിങ്ങള്‍ അവരെ തോല്ലിക്കും.” 

















ബാക്കി ഭൂമിയുടെ വീതംവയ്പ്പ്‌ 
യിസ്രായേല്‍ജനത മൂഴുവന്‍ ശീലോ 
] വില്‍ ഒത്തുകൂടി. അവിടെ അവര്‍ സമ്മേ 
ളനക്കൂടാരം ഒരുക്കി. യിസ്രായേല്‍ജനത ആ 
രാജ്യം നിയന്ത്രിച്ചു. അവര്‍ ആ പ്രദേശത്തെ 
എല്ലാ ശത്രുക്കളെയും തോല്ലിച്ചു. പക്ഷേ 
അപ്പോഴും ദൈവം വാഗ്ദാനം ചെയ്ത ഭൂമി 
ലഭിക്കാത്ത ഏഴു യിസ്രായേല്‍ഗോത്രങ്ങളുണ്ടാ 
യിരുന്നു. 
അതിനാല്‍ യോശുവ യിസ്രായേല്‍ജനത 
യോടു പറഞ്ഞു, “നിങ്ങളെന്താണ്‌ നിങ്ങളുടെ 
ഭൂമിയെടുക്കാ൯ ഇത്രയും നാള്‍ കാത്തിരുന്നത്‌? 
നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമാകുന്ന 
യഹോവ ഈ ഭൂമി നിങ്ങള്‍ക്ക്‌ നല്‍കിയിരി 
ക്കുന്നു. 4അതിനാല്‍ നിങ്ങളില്‍ ഓരോ ഗോത്ര 
ക്കാരും മൂന്നുപേരെ വീതം തെരഞ്ഞെടുക്കണം. 
അവരെ ഞാന്‍ സ്ഥലപരിശോധനയ്ക്കു വിടും. 
അവര്‍ ആ സ്ഥലത്തിന്‍റെറ ഒരു ഭൂപടം വരയ്ക്കു 
കയും അനന്തരം എന്‍െറയടുത്തു വരികയും 
വേണം. 5അവര്‍ സ്ഥലത്തെ ഏഴു ഭാഗങ്ങളായി 











താമസിച്ചു. 1മനശ്ശേയുടെ ജനതയ്ക്ക്‌ ആ 
നഗരങ്ങളെ തോല്പിക്കാന്‍ കഴിഞ്ഞില്ല. അതി 
നാല്‍ കനാന്യർ അവിടത്തെ താമസം തുടര്‍ന്നു. 
13എന്നാല്‍ യിസ്രായേല്‍ജനത ശക്തരായി 
വളര്‍ന്നു. അങ്ങനെ സംഭവിച്ചപ്പോള്‍ അവര്‍ 
കനാന്യരെക്കൊണ്ട്‌ തങ്ങള്‍ക്കു വേണ്ടി പണി 
യെടുപ്പിച്ചു. പക്ഷേ അവര്‍ കനാന്യരെ ആ 
സ്ഥലത്തുനിന്നും ഒഴിപ്പിച്ചില്പ. 

14 യോസേഫിന്‍റെ ഗോത്രക്കാര്‍ യോശുവ 
യോടു ചോദിച്ചു, “ഞങ്ങള്‍ക്കു ഒരു പ്രദേശം 
മാത്രേമേ നീ തന്നുള്ളൂ. പക്ഷേ ഞങ്ങള്‍ അന 
വധി പേരുണ്ട്‌. യഹോവ തന്‍െറ ജനതയ്ക്കു 
നല്‍കിയ ഭൂമിയില്‍ ഒരു ഭാഗം മാത്രം നീ ഞങ്ങ 
ള്‍ക്ക്‌ തരാ൯ എന്താണു കാരണം?” 


തിരിക്കണം. യെഹൂദയിലെ ജനങ്ങള്‍ക്ക്‌ അവ 
രുടെ ഭൂമി തെക്കുഭാഗത്തായിരിക്കും. യോസേ 
ഫിറ ജനതയ്ക്ക്‌ അവരുടെ ഭൂമി വടക്കു 
ഭാഗത്തും ആയിരിക്കും. $പക്ഷേ നിങ്ങള്‍ ഒരു 
ഭൂപടം വരയ്ക്കുകയും ഭൂമിയെ ഏഴു ഭാഗങ്ങ 
ളായി തിരിക്കുകയും വേണം. ഭൂപടം എന്‍െറ 
മുമ്പില്‍ വയ്ക്കാം. അപ്പോള്‍ നമുക്ക്‌ ഏതേതു 
ഗോത്രങ്ങള്‍ക്ക്‌ ഏതേതു സ്ഥലമെന്ന്‌ നമ്മുടെ 
ദൈവമായ യഹോവയുടെ തീര്‍പ്പിനു വിടാം. * 
"ലേവ്യര്‍ക്ക്‌ ഭൂമിയുടെ വീതം കിട്ടുകയില്ല. 
പുരോഹിതരായി യഹോവയെ ശുശ്രൂഷിക്കാ 











നമുക്ക്‌ ... വിടാം “ഇവിടെ നമ്മുടെ ദൈവമാകുന്ന 
യഹോവയ്ക്കുമുമ്പില്‍ ഞാന്‍ നറുക്കിടും” 
എന്നര്‍ത്ഥം. 


231 


നുള്ള അവകാശമാണ്‌ അവരുടെ വീതം. ഗാദി 
ന്‍െറയും രൂബേന്‍െറയും ഗോത്രങ്ങള്‍ക്കും മന 
ശ്ലെയുടെ പകുതി ഗോത്രത്തിനും വാഗ്ദാനം 
ചെയ്യപ്പെട്ട ഭൂമി ലഭിച്ചു കഴിഞ്ഞു. യോര്‍ദ്ദാന്‍ 
നദിയുടെ കിഴക്കു വശത്താണ്‌ അവര്‍. യഹോ 
വയുടെ ഭൂത്യനായ മോശെ അവര്‍ക്ക്‌ ആ ഭൂമി 
നല്‍കിക്കഴിഞ്ഞു.” 

“അതിനാല്‍ ഭൂമി പരിശോധനയ്ക്കു നിയോ 
ഗിക്കപ്പെട്ടവര്‍ അതിനുപോയി. അവര്‍ സ്ഥല 
ത്തിന്‍റെ ഭൂപടം വരച്ച്‌ അതു യോശുവയുടെ 
യടുത്ത്‌ കൊണ്ടുവരുവാന്‍ പരിപാടിയിട്ടു. 
യോശുവ അവരോടു പറഞ്ഞു, “ആ ദേശത്തു 
കൂടി പോയി അതെപ്പറ്റി ഒരു വിവരണം എഴു 
തുക. അനന്തരം ശീലോവില്‍ എന്‍റെറയടു 
ത്തേക്കു മടങ്ങിവരിക. അപ്പോള്‍ ഞാന്‍ നറു 
ക്കിടുകയും യഹോവ നിങ്ങള്‍ക്കിടയില്‍ ഭൂമി 
വീതിച്ചു തരികയും ചെയ്യും.” 

അതിനാല്‍ അവര്‍ ആ സ്ഥലത്തേക്കു പോയി 





യോശുവ 18:8-19:10 


അദുമ്മീം ചുരത്തിനടുത്തുള്ള ഗെലീലോത്തി 
ലേക്കു തുടര്‍ന്നു. രൂബേന്‍െറ പുത്രനായ 
ബോഹാനന്‍്റെ നാമത്തിലുള്ള മഹാശിലയി 
ലേക്കു അതിര്‍ത്തി ഇറങ്ങിച്ചെന്നു. 18അതിര്‍ത്തി 
ബേത്ത്‌-അരാബയുടെ വടക്കന്‍ ഭാഗങ്ങളിലേ 
ക്കു തുടര്‍ന്നു. അനന്തരം അതിര്‍ത്തി യോര്‍ദ്ദാന്‍ 
താഴ്വരയിലേക്കു ഇറങ്ങി. 13അനന്തരം അതിര്‍ 
ത്തി ബേത്ത്ഹൊഗ്രയുടെ വടക്കന്‍ ഭാഗത്തേ 
ക്കു പോകുകയും ചാവുകടലിനന്‍െറെ വടക്കേ 
തീരത്ത്‌ അവസാനിക്കുകയും ചെയ്തു. യോര്‍ 
ദ്ാ൯നദി കടലില്‍ ചേരുന്ന സ്ഥലമായിരുന്നു 
അത്‌. തെക്കെ അതിര്‍ത്തി അതായിരുന്നു. 

2 യോര്‍ദ്ദാന്‍നദിയായിരുന്നു കിഴക്കെ അതി 
ര്‍ത്തി. അങ്ങനെ ബെന്യാമീന്‍െറ ഗോത്രത്തിനു 
നല്‍കപ്പെട്ട ഭൂമി ഇതായിരുന്നു. എല്ലാ വശ 
ത്തെയും അതിര്‍ത്തികളും അവയായിരുന്നു. 
മിഓരോ കുടുംബത്തിനും അവരുടെ ഭൂമി 
ലഭിച്ചു. അവരുടെ നഗരങ്ങള്‍ ഇവയായിരുന്നു: 











അവര്‍ യോശുവയ്ക്കു വേണ്ടി സ്ഥലം പരിശോ 
ധിക്കുകയും ഭൂപടം വരയ്ക്കുകയും ചെയ്തു. 
ഓരോ പട്ടണവും അവര്‍ പഠിക്കുകയും ആ 
ഭൂമിയെ ഏഴു ഭാഗങ്ങളായി തിരിക്കുകയും 
ചെയ്തു. അവര്‍ അവയുടെ ഭൂപടം വരച്ച്‌ 
ശീലോവില്‍ യോശുവയുടെ അടുത്തേക്ക്‌ മട 
ങ്ങുകയും ചെയ്തു. 1॥യോശുവ യഹോവയ്ക്കു 
മുമ്പില്‍ ശീലോവില്‍ അവര്‍ക്കായി നറുക്കിടു 
കയും ചെയ്തു. അങ്ങനെ യോശുവ ഭൂമി വീതം 
വയ്ക്കുകയും ഓരോ ഗോത്രത്തിനും അവരുടെ 
സ്ഥലത്തിന്‍െറ വീതം നല്‍കുകയും ചെയ്തു. 





ബെന്യാമീനുള്ള ഭൂമി 

1യെഹൂദയുടെയും യോസേഫിന്‍െറയും 
പ്രദേശങ്ങള്‍ക്കിടയിലുള്ള സ്ഥലമാണ്‌ ബെന്യാ 
മീന്‍െറ ഗോത്രത്തിനു നല്‍കിയത്‌. ബെന്യാ 
മീന്‍െറ ഗോത്രത്തിലെ ഓരോ കുടുംബത്തിനും 
അവരവര്‍ക്കുള്ള സ്ഥലം ലഭിച്ചു. ബെന്യാമീനു 
വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ഭൂമി ഇതാണ്‌: 
12വടക്കേ അതിര്‍ത്തി യോര്‍ദ്ദാന്‍നദിയില്‍ ആരം 
ഭിച്ചു. യെരീഹോയുടെ വടക്കേ അരികിലൂടെ 
പോയ അതിര്‍ത്തി പടിഞ്ഞാറ്‌ മലമ്പ്രദേശ 
ത്തേക്കു നീണ്ടു. ബേത്ത്‌-ആവെനന്‍െറെ തൊട്ടു 
കിഴക്കു വരെ അതു നീണ്ടു. 13അനന്തരം അതിര്‍ 
ത്തി തെക്കോട്ടു ബേഥേല്‍ എന്ന ലൂസിലേക്കു 
പോയി. എന്നിട്ട താഴെയുള്ള ബേത്ത്‌ ഹോരോ 
ന്‍െറ തെക്കുള്ള കുന്നിന്മേലുള്ള അതാരോത്ത്‌ 
അദ്ദാറിലേക്കു ഇറങ്ങിച്ചെന്നു. 

14ബേത്ത്‌ ഹോരോനു തെക്കുള്ള കുന്നില്‍ വച്ച്‌ 
അതിര്‍ത്തി തെക്കോട്ട്‌ തിരിയുകയും കുന്നി 
ന്‍െറ പടിഞ്ഞാറു വശത്തു കൂടി കടന്നു പോകു 
കയും ചെയ്തു. അതിര്‍ത്തി കിരൃത്ത്‌ യെയാരീം 
എന്നും വിളിക്കപ്പെടുന്ന കിര്യത്ത്‌ ബാലയിലേ 








യെരീഹോ, ബേത്ത്‌ ഹൊഗ്ണ, ഏമെക്‌ കെസീ 
സ്‌, 2ബേത്ത്‌-അരാബ, സെമാറയീം, ബേഥേല്‍, 
23അവ്വീം, പാര, ഒഫ്ര, 234കെഫാര്‍ അമ്മോനീ, 
ഒഫ്നി, ഗേബ. പന്ത്രണ്ടു നഗരങ്ങളും അവ 
യ്ക്കു ചുറ്റുമുള്ള വയലുകളും ഉണ്ടായിരുന്നു. 

2ബെന്യാമീന്‍െറെ ഗോത്രത്തിനു ഗിബെ 
യോന്‍, രാമാ, ബേരോത്ത്‌, 2തിസ്പ, കെഫീരാ, 
മോസ, 2രേക്കെം, യിര്‍പേല്‍, തരല, 28സേല 
ഏലെഫ്‌, യെരൂശാലേം എന്ന യെബുസ്യ 
നഗരം ശിബെയാത്ത്‌, കിര്യത്ത്‌ എന്നീ നഗര 
ങ്ങള്‍ കൂടി കിട്ടി. പതിനാലു നഗരങ്ങളും അവ 
യ്ക്കു ചുറ്റുമുള്ള വയലുകളുമായിരുന്നു അത്‌. 
ബെന്യാമീന്‍െറ ഗോത്രത്തിന്‌ ഈ പ്രദേശങ്ങള്‍ 
മുഴുവനും ലഭിച്ചു. 














ശിമെയോനുള്ള സ്ഥലം 
അനന്തരം യോശുവ ശിമെയോന്‍െറ 
] ഗോത്രത്തിലെ എല്ലാ കുടുംബത്തിനും 
ഭൂമിയിലുള്ള അവരുടെ വീതം നല്‍കി. യെഹൂദ 
യ്ക്കുണ്ടായിരുന്ന സ്ഥലത്തിനുള്ളിലുള്ള സ്ഥല 
മാണവര്‍ക്കു കിട്ടിയത്‌. അവര്‍ക്കു ലഭിച്ചത്‌ ഇവ 
യാണ്‌: ശേബ എന്നും വിളിക്കപ്പെടുന്ന ബേര്‍- 
ശേബ, മോലാദ 3ഹസര്‍ശൂവാല്‍, ബാലാ 
ഏസെം, 4എല്‍തോദ്‌, ബേഥൂല്‍, ഹോര്‍മ്മ, 
ടസിക്നാഗ്‌, ബേത്ത്മര്‍ക്കാബോത്ത്‌, ഹസര്‍- 
സൂസ, ബേത്ത്ലെബായോത്തും ശാരൂഹെനും. 
പതിമൂന്ന്‌ പട്ടണങ്ങളും അവയ്ക്കു ചുറ്റുമുള്ള 
മുഴുവന്‍ വയലുകളും. 
7"അയീന്‍, രിമ്മോന്‍, ഏഥെര്‍, ആശാന്‍ എന്നീ 
പട്ടണങ്ങളും അവര്‍ക്കു ലഭിച്ചു. നാലു പട്ടണ 
ങ്ങളും അവയ്ക്കു ചുറ്റുമുള്ള വയലുകളും അതി 
ലുണ്ടായിരൂന്നു. &നെഗെവിലെ രാമ എന്ന 
ബാലാത്ത്‌-ബേര്‍ വരെ നഗരങ്ങള്‍ക്കു ചുറ്റു 























ക്കു പോയി. യെഹൂദക്കാരുടേതാണ്‌ ഈ പട്ടണം. 
പടിഞ്ഞാറെ അതിര്‍ത്തി അതായിരുന്നു. 
തെക്കന്‍ അതിര്‍ത്തി കിരൃത്ത്‌ യെയാരീ 
മില്‍ ആരംഭിച്ച്‌ നെഫ്തോഹാ നദിയിലേക്കു 
നീങ്ങി. 16അവിടെ നിന്ന്‌ രെഫായീം താഴ്വര 
യുടെ വടക്കുള്ള ബെന്‍ഹിന്നോം താഴ്വരയ്ക്കു 
സമീപമുള്ള കുന്നിന്‍ ചുവട്ടിലേക്കിറങ്ങിച്ചെ 
ന്നു. യെബുന്ധ്യ നഗരം മൂതല്‍ തെക്കുള്ള 
ഹിന്നോം താഴ്വരയിലേക്കു അതിര്‍ത്തി തുട 
ര്‍ന്നു. പിന്നീട്‌ ഏന്രോഗേലിലേക്കു അതിര്‍ 
ത്തി നീണ്ടു. 7അവിടെ അതിര്‍ത്തി വടക്കോട്ടു 
തിരിയുകയും ഏന്‍൯ശേമെശിലേക്കു പോകുക 
യും ചെയ്തു. അതിര്‍ത്തി പര്‍വ്വതങ്ങളിലെ 











മുള്ള വയലുകളും അവര്‍ക്കു ലഭിച്ചു. അങ്ങനെ 
ശിമെയോന്‍െറ ഗോത്രത്തിനു ലഭിച്ച പ്രദേശ 
ങ്ങള്‍ അവയായിരുന്നു. ഓരോ കുടുംബത്തിനും 
അതാതിനന്‍െറ സ്ഥലം ലഭിച്ചു. ര്‍യെഹൂദയ്ക്കു 
കിട്ടിയ പ്രദേശത്തിന്‍റെ ഉള്ളിലായിരുന്നു 
ശിമെയോനു കിട്ടിയ സ്ഥലം. യെഹൂദയുടെ 
ജനതയ്ക്ക്‌ ആവശ്യമുള്ളതിലധികം സ്ഥലമു 
ണ്ടായിരുന്നു. അങ്ങനെ ശിമെയോന്‍െറ ഗോത്ര 
ത്തിന്‌ അവരുടെ വീതം സ്ഥലം കിട്ടി. 


സെബൂലൂന്‍െറ ദേശം 
10തങ്ങളുടെ വീതം ഭൂമി ലഭിച്ച അടുത്ത 
ഗോത്രം സെബൂലൂന്‍്റേതായിരുന്നു. സെബൂലൂ 


യോശുവ 19:11-47 


നിലെ ഓരോ കുടുംബത്തിനും വാഗ്ദാനം 
ചെയ്യപ്പെട്ടിരുന്ന ഭൂമി ലഭിച്ചു. സാരീദ്‌ വരെ 
സെബൂലൂന്‍െറ അതിര്‍ത്തി വ്യാപിച്ചു. അന 





232 


കാബൂല്‍ കടന്നു. 2അനന്തരം അതിര്‍ത്തി 
അബ്ദോന്‍ രെഹോബ്‌, ഹമ്മോന്‍ കാനാ 
എന്നിവിടങ്ങളിലേക്കു പോയി. മഹാസീദോന്‍ 





ന്തരം അതിര്‍ത്തി പടിഞ്ഞാറ്‌ മരലയിലേക്കു 
പോവുകയും ദബ്േശെത്തിനെ സ്പര്‍ശിക്കു 
കയും ചെയ്തു. അനന്തരം യൊക്നെയാമിനടു 
ത്തുള്ള താഴ്വരയിലൂടെ അത്‌ കടന്നുപോയി. 
12അനന്തരം അതിര്‍ത്തി കിഴക്കോട്ടു തിരിഞ്ഞു. 
സാരീദില്‍നിന്നും കിസ്ളോത്ത്‌ താബോരിലേ 
ക്കു അത്‌ പോയി. അനന്തരം അതിര്‍ത്തി ദാബെ 
രത്തിലേക്കും യാഫിയയിലേക്കും പോയി. 13അ 
നന്തരം ഗാത്ത്ഹെഫെരിനും ഏത്ത്‌-കാസീനി 
നും കിഴക്കോട്ട അതിര്‍ത്തി തുടര്‍ന്നു. രിമ്മോ 
നില്‍ അതിര്‍ത്തി അവസാനിക്കുകയും 
ചെയ്തു. അനന്തരം അതിര്‍ത്തി തിരിഞ്ഞ്‌ 
നേയായിലേക്കു പോയി. 14നേയായില്‍ വച്ച്‌ 
അതിര്‍ത്തി വീണ്ടും തിരിയുകയും വടക്ക്‌ 
ഹന്നാഥോനിലേക്കു പോകുകയും തുടര്‍ന്ന്‌ 
യിഫ്താഹ്‌ ഏല്‍ താഴ്വരയിലേക്കു പോവുക 
യും ചെയ്തു. 14 ഈ അതിര്‍ത്തിക്കുള്ളിലായി 
രുന്നു കത്താത്ത്‌, നഹല്ലാല്‍, ശിമ്രോന്‍, യിദലാ, 
ബേത്ത്ലേഹെം എന്നീ നഗരങ്ങള്‍. ഈ പന്ത്ര 
ണ്ടു നഗരങ്ങളും അവയ്ക്കു ചുറ്റുമുള്ള വയലു 
കളും അവര്‍ക്കു ലഭിച്ചു. 

1അങ്ങനെ സെബൂലൂനു നല്‍കപ്പെട്ട പട്ടണ 
ങ്ങളും അവയ്ക്കു ചുറ്റുമുള്ള വയലുകളും ഇവ 
യാണ്‌. സെബൂലൂനന്‍െറ ഓരോ കുടുംബത്തിനും 
ഭൂമിയുടെ വീതം ലഭിച്ചു. 























യിസ്ത്റാാഖാരി൯െറ ദേശം 
17ഭൂമിയുടെ നാലാമത്തെ ഭാഗം യിസ്റ്റാഖാ 
രിന്‍െറെ ഗോത്രത്തിനു നല്‍കി. ആ ഗോത്ര 
ത്തിലെ ഓരോ കുടുംബത്തിനും അവരവരുടെ 
വീതം ലഭിച്ചു. 18ആ ഗോത്രത്തിനു നല്‍കപ്പെട്ട 
ഭൂമി ഇതായിരുന്നു: യിസ്രെയേല്‍, കെസുല്ലോ 
ത്ത്‌, ശൂനേം, 14ഹഫാരയീം, ശീയോന്‍, അനഹ 





രാത്ത്‌, 20രബ്ദീത്ത്‌, കിശ്യോന്‍, ഏബെസ്‌, 
21രേമെത്ത്‌, ഏ൯ഗന്നീം, ഏന്‍ഹറദ്ദ, ബേത്ത്‌ 
പസ്സേസ്‌. 


22അവരുടെ അതിര്‍ത്തി താബോര്‍ ശഹസൂമ 
ബേത്ത്‌-ശേമെശ്‌ എന്നിവിടങ്ങളില്‍ സ്പര്‍ശി 
ച്ചു. അതിര്‍ത്തി യോര്‍ദ്ദാ൯നദിയില്‍ അവസാ 
നിച്ചു. അവയിലെല്ലാം കൂടി പതിനാറു പട്ടണ 
ങ്ങളും അവയ്ക്കു ചുറ്റുമുള്ള വയലുകളും ഉണ്ടാ 
യിരുന്നു. 2ഈ നഗരങ്ങളും പട്ടണങ്ങളും യിസ്റസ്റാ 
ഖാരിന്‍െറ ഗോത്രത്തിനു നല്‍കപ്പെട്ട ഭൂമിയുടെ 
ഭാഗങ്ങളായിരുന്നു. ഓരോ കുടുംബത്തിനും 
അതിന്‍െറ വീതം ഭൂമി ലഭിച്ചു. 


ആശേരിനുള്ള ഭൂമി 

24ഭൂമിയുടെ അഞ്ചാമത്തെ ഭാഗം ആശേ 
രിന്‍െറെ ഗോത്രത്തിനു നല്‍കപ്പെട്ടു. ആ ഗോത്ര 
ത്തിലെ ഓരോ കുടുംബത്തിനും അവരവരുടെ 
വീതം ലഭിച്ചു. ആ ഗോത്രത്തിനു നല്‍കപ്പെട്ട 
ഭൂമി ഇതാണ്‌. ഹെല്‍കത്ത്‌, ഹലി, ബേതെന്‍, 
അക്ശാഫ്‌, 26അല്പമ്മേലെക്ക്‌, അമാദ്‌, മിശാല്‍. 

പടഞ്ഞാറെ അതിര്‍ത്തി കര്‍മ്മേല്‍ പര്‍വ്വത 
ത്തിലേക്കും ശീഹോര്‍ ലിബ്നാത്തിലേക്കും 
തുടര്‍ന്നു. 27അനന്തരം അതിര്‍ത്തി കിഴക്കോട്ട്‌ 
തിരിഞ്ഞു ബേത്ത്ദോഗോനിലേക്കു പോയി. 
അതിര്‍ത്തി സെബൂലൂനെയും യിഫ്താഹ്‌- 
ഏല്‍ താഴ്വരയേയും സ്പര്‍ശിച്ചു. അനന്തരം 
അതിര്‍ത്തി ബേത്ത്‌-ഏമെക്കിനന്‍െറെയും നെയീ 
യേലിന്‍െറയും വടക്കോട്ടു പോയി. വടക്ക്‌ 





പ്രദേശത്തേക്കാണ്‌ അതിര്‍ത്തി തുടര്‍ന്നത്‌. 
29അനന്തരം അതിര്‍ത്തി തെക്ക്‌ രാമയിലേക്കു 
മടങ്ങി. ടൈര്‍ എന്ന ശക്തമായ നഗരത്തിലേക്കു 
അതിര്‍ത്തി തുടര്‍ന്നു. അനന്തരം അതിര്‍ത്തി 
തിരിയുകയും ഹോസയിലേക്കു പോകുകയും 
ചെയ്തു. സക്സീബിനടുത്തു സമുദ്രത്തില്‍ 
അതിര്‍ത്തി അവസാനിച്ചു. 30ഉമ്മ, അഹേക്ക്‌, 
രെഹോബ്‌ എന്നിവയും അതിനടുത്തായിരുന്നു. 
അവയിലെല്ലാം കൂടി ഇരുപത്തിരണ്ടു പട്ടണ 
ങ്ങളും അവയ്ക്കു ചുറ്റുമുള്ള വയലുകളും ഉണ്ടാ 
യിരുന്നു. 3ആ നഗരങ്ങളും അവയ്ക്കു ചുറ്റു 
മുള്ള വയലുകളും ആശേര്‍ഗോത്രത്തിനു നല്‍ 
കിയതാണ്‌. ആ ഗോത്രത്തിലെ ഓരോ കുടുംബ 
ത്തിനും ഭൂമിയില്‍ അവരുടെ വീതം ലഭിച്ചു. 











നഫ്താലിക്കുള്ള ഭൂമി 

ഭൂമിയുടെ ആറാമതു ഭാഗം നഫ്താലി 
യുടെ ഗോത്രത്തിനു നല്‍കി. ആ ഗോത്രത്തിലെ 
ഓരോ കുടുംബത്തിനും അവരവരുടെ വീതം 
ഭൂമി ലഭിച്ചു. 33അവരുടെ ഭൂമിയുടെ അതിര്‍ 
ത്തി സാനന്നീമിനടുത്തുള്ള മഹാവൃക്ഷത്തിലാ 
രംഭിച്ചു. ഹേലെഫിനടുത്തായിരുന്നു അത്‌. 
അനന്തരം അതിര്‍ത്തി അദാമീനേക്കെബ്‌, യബ്‌ 
നോല്‍ എന്നിവിടങ്ങളിലൂടെ കടന്നുപോയി. 
ലക്കൂമിലേക്കു തുടര്‍ന്ന അതിര്‍ത്തി യോര്‍ദ്ദാന്‍ 
നദിയില്‍ അവസാനിച്ചു. 34അനന്തരം അതി 
ര്‍ത്തി, അസ്നോത്ത്‌ തബോരിലുടെ പടിഞ്ഞാ 
റോട്ടു പോയി. ഹുക്കോക്കില്‍ അതിര്‍ത്തി അവ 
സാനിച്ചു. തെക്കെ അതിര്‍ത്തി സെബൂലൂ 
നിലും പടിഞ്ഞാറേ അതിര്‍ത്തി ആശേരിലും 
സ്പര്‍ശിച്ചു. യോര്‍ദ്ദാ൯നദിയില്‍ കിഴക്ക്‌ 
യെഹൂദയിലേക്കു അതിര്‍ത്തി നീങ്ങി. 35ഈ 
അതിര്‍ത്തിക്കുള്ളില്‍ അതിശക്തമായ ഏതാനും 
നഗരങ്ങളുണ്ടായിരുന്നു. സിദ്ദീം, സേര്‍, ഹമ്മാ 
ത്ത്‌, രക്കത്ത്‌, കിന്നേരത്ത്‌, 3അദമ, രാമ, 
ഹാസോര്‍, 37കേദെശ്‌, എദ്രെയി, ഏന്‍ഹാ 
സോര്‍, 3യിരോന്‍, മിഗ്ദല്‍ ഏല്‍, ഹൊരേം, 
ബേത്ത്‌-അനാത്ത്‌, ബേത്ത്‌-ശേമെശ്‌ എന്നിവ 
യായിരുന്നു ആ നഗരങ്ങള്‍. അവയിലെല്ലാം 
കൂടി പത്തൊന്‍പതു പട്ടണങ്ങളും അവയ്ക്കു 
ചുറ്റുമുള്ള വയലുകളും ഉള്‍പ്പെട്ടിരുന്നു. 

39ഈ നഗരങ്ങളും അവയ്ക്കു ചുറ്റുമുള്ള വയ 
ലും നഫ്താലിഗോത്രത്തിനു നല്‍കപ്പെട്ടു. 
ഗോത്രത്തിലെ ഓരോ കുടുംബത്തിനും അതാതി 


നുള്ള ഭൂമി ലഭിച്ചു. 

















ദാനുള്ള ഭൂമി 
40അനന്തരം ദാന്‍െറ ഗോത്രത്തിന്‍െറ ഭൂമി 
നല്‍കപ്പെട്ടു. ആ ഗോത്രത്തിലെ എല്ലാ കുടുംബ 
ത്തിനും അവരവരുടെ ഭൂമി ലഭിച്ചു. 4്അവര്‍ക്കു 
നല്‍കപ്പെട്ട ഭൂമി ഇവയായിരുന്നു. സൊരാ, 
എസ്തായോല്‍, ഈര്‍-ശേമെശ്‌, 4ശാലബ്ഡിന്‍, 
അയ്യാലോന്‍, യിര, 4ഏലോന്‍, തിമ്നാ, 
എക്രോന്‍, 44എല്‍തെക്കേ, ഗിബ്ബഥോന്‍, ബാലാ 
ത്ത്‌ 4യെഹുദ്‌, ബെനേ-ബെരാക്‌, ഗത്ത്‌- 
രിമ്മോന്‍, 4രമേയര്‍ക്കോന്‍, രക്കോന്‍, യാഫോ 

വിനു സമീപമുള്ള പ്രദേശം. 
പക്ഷേ തങ്ങളുടെ ഭൂമി എടുക്കുന്നതില്‍ 
ദാന്‍െറ ജനതയ്ക്ക്‌ ചില പ്രശ്നങ്ങളുണ്ടായി. 
അവിടെ ദാന്‍ ജനതയ്ക്ക്‌ എളുപ്പത്തില്‍ തോല്വി 
ക്കാന്‍ കഴിയാത്ത ശക്തരായ ശത്രുക്കളുണ്ടായി 











233 


രുന്നു. അതിനാല്‍ ദാന്‍ജനത യിസ്രായേ 
ലിന്‍െറ വടക്കുഭാഗത്തുള്ള ലേശെമിനെതിരെ 
യുദ്ധം ചെയ്യാന്‍ പോയി. അവര്‍ ലേശെമിനെ 
തോല്ലിക്കുകയും അവിടെയുണ്ടായിരുന്നവരെ 
മുഴുവന്‍ വധിക്കുകയും ചെയ്തു. അതിനാല്‍ 
ദാന്‍ജനത ലേശെംപട്ടണത്തില്‍ താമസിച്ചു. 
അവരുടെ ഗോത്രപിതാവിന്‍െറ പേര്‍ അതാക 
യാല്‍ അവര്‍ ആ നഗരത്തിന്‌ ദാന്‍ എന്നു 
പേരു മാറ്റി. 44ആ നഗരങ്ങളും ചുറ്റുമുള്ള വയലു 








യോശുവ 19:48-21:7 


സംഭവിച്ചതാണ്‌. അയാള്‍ക്ക്‌ കോപമുണ്ടാകു 
കയോ അയാളെ കൊല്ലണമെന്ന്‌ തീരുമാനിക്കു 
കയോ ചെയ്തില്ല. അതു മാത്രമായിരുന്നു സംഭ 
വിച്ച കാര്യങ്ങള്‍. ആ നഗരത്തിലെ കോടതി 
അയാളുടെ മേല്‍ ന്യായവിധി നടത്തുംവരെ 
അയാള്‍ ആ നഗരത്തില്‍ താമസിക്കണം. ഉന്നത 
പുരോഹിതന്‍ മരിക്കുന്നതുവരെയും അയാള്‍ 
ആ നഗരത്തില്‍ താമസിക്കണം. അനന്തരം 
അവന്‍ താന്‍ ഓടിപ്പോന്ന പട്ടണത്തിലെ സ്വഭ 





കള്‍ മുഴുവനും ദാന്‍െറ ഗോത്രത്തിനു നല്‍ക 
പ്പെട്ടു. ഓരോ കുടുംബത്തിനും ഭൂമിയില്‍ അവര 
വര്‍ക്കുള്ള വീതം ലഭിച്ചു. 





യോശുവയ്ക്കുള്ള ഭൂമി 

49അങ്ങനെ ഭൂമി വീതം വച്ച്‌ വ്ൃത്യസ്ത 
ഗോത്രങ്ങള്‍ക്കു നല്‍കുന്നത്‌ നേതാക്കള്‍ 
പൂര്‍ത്തിയാക്കി. പൂര്‍ത്തിയാക്കിയതിനു ശേഷം, 
നൂറ്റ പുത്രനായ യോശുവയ്ക്ക്‌ കുറേ ഭൂമി 
നല്‍കുന്നതിന്‌ യിസ്രായേല്‍ജനത തീരുമാ 
നിച്ചു. അവനു വാഗ്ദാനം ചെയ്യപ്പെട്ട ഭൂമിയാ 
യിരുന്നു അത്‌. 9അവന്‍ ഈ ഭൂമി കിട്ടുമെന്ന്‌ 
യഹോവ കല്ലിച്ചിരുന്നു. അതിനാലവര്‍ എഫ്ര 
യീമിന്‍െറ മലന്ത്രവ ദേശത്തുള്ള തിമ്നാത്ത്‌ സേര 
ഹ്പട്ടണം യോശുവയ്ക്കു നല്‍കി. തനിക്കു 
വേണമെന്ന്‌ യോശുവ ആവശ്യപ്പെട്ട പട്ടണമാ 
യിരുന്നു അത്‌. അതിനാല്‍ യോശുവ ആ പട്ട 
ണത്തെ ശക്തമാക്കി നിര്‍മ്മിച്ച്‌ അവിടെ താമ 
സിച്ചു. 

അങ്ങനെ ഈ സ്ഥലം മുഴുവനും യിസ്ധ്രാ 
യേലിലെ വ്യത്യസ്ത ഗോത്രങ്ങള്‍ക്കായി നല്‍ 
കപ്പെട്ടു. പുരോഹിതനായ ഏലെയാസാരും 
നൂന്റെ പുത്രനായ യോശുവയും ഓരോ ഗോത്ര 
ത്തലവന്മാരും സ്ഥലം വീതിക്കാന്‍ ശീലോവില്‍ 
ഒത്തു കൂടി. സമ്മേളനക്കൂടാരത്തിനെറ കവാട 
ത്തില്‍ അവര്‍ യഹോവയുടെ സവിധത്തില്‍ 
സമ്മേളിച്ചു. അങ്ങനെ ഭൂമി വീതം വയ്ക്കു 
ന്നത്‌ അവര്‍ പൂര്‍ത്തിയാക്കി. 

അനന്തരം യഹോവ യോശുവയോടു 
2 പറഞ്ഞു, നിനക്ക്‌ ഒരു കല്പന ഞാന്‍ 
മോശെയിലൂടെ തന്നു. സുരക്ഷിതത്വത്തിന്‌ 
പ്രത്യേക നഗരങ്ങള്‍ പണിയാന്‍ മോശെ 
നിന്നോടു പറഞ്ഞിട്ടുണ്ട്‌. ഒരാള്‍ മറ്റൊരാളെ 
യാദൃച്ഛികമായി വധിച്ചാല്‍, കൊല്ലണമെന്നു 
ദ്ദേശിച്ചല്ല കൊല നടത്തിയതെങ്കില്‍, അയാ 
ള്‍ക്ക്‌ നഗരത്തില്‍ സുരക്ഷിതമായി ഒളിക്കാന്‍ 
കുഴിയും. 

“അയാള്‍ ചെയ്യേണ്ടത്‌ ഇതാണ്‌. അവന്‍ 
അത്തരം നഗരങ്ങളിലൊന്നിലേക്കു ഓടുമ്പോള്‍ 
നഗര കവാടത്തിങ്കല്‍ നില്‍ക്കണം. കവാടത്തി 
ങ്കല്‍ നിന്ന്‌ ജനനേതാക്കളോടു എന്താണു സംഭ 
വിച്ചതെന്ന്‌ അവന്‍ പറയണം. അപ്പോള്‍ നഗ 
രത്തിലേക്കു പ്രവേശിക്കാന്‍ നേതാക്കള്‍ക്ക്‌ 
അവനെ അനുവദിക്കാം. അവര്‍ അവന്‍ അവര്‍ 
ക്കിടയില്‍ താമസിക്കാന്‍ സ്ഥലം കൊടുക്കണം. 
ട്പക്ഷേ അവനെ ഓടിക്കുന്നവന്‍ ആ നഗര 
ത്തിലേക്കു വന്നേക്കാം. അങ്ങനെ സംഭവിച്ചാല്‍ 
നഗര നേതാക്കള്‍ അവനെ ഒഓടിക്കുന്നവനു 
കൈമാറരുത്‌. നഗരത്തില്‍ അഭയം പ്രാപിക്കാ 
നെത്തിയവനെ അവര്‍ സംരക്ഷിക്കണം. കൊല്ല 
പ്പെട്ടവനെ യഥാര്‍ത്ഥത്തില്‍ വധിക്കാന്‍ 
അയാള്‍ ആഗ്രഹിച്ചിട്ടില്ലാത്തതിനാല്‍ അവര്‍ 
അവനെ സംരക്ഷിക്കണം. അത്‌ അബദ്ധവശാല്‍ 





സുരക്ഷിതത്വത്തിന്‍െറ നഗരങ്ങള്‍ 








വനത്തിലേക്കു മടങ്ങാം. 
"അതിനാല്‍ “സുരക്ഷാനഗരങ്ങള്‍” എന്നു 
വിളിക്കപ്പെടാന്‍ യിസ്രായേല്‍ജനത ഏതാനും 
നഗരങ്ങള്‍ തെരഞ്ഞെടുത്തു. ഇവയായിരുന്നു 
ആ നഗരങ്ങള്‍: നഫ്താലിയുടെ മലമ്പ്പദേശ 
ത്തുള്ള ഗലീലയിലെ കേദെശ്‌; എഫ്രയീമിന്‍െറ 
മലമ്പ്രദേശത്തെ ശെഖേം; യെഹൂദയുടെ മല 
മ്രദേശത്തെ കിര്ൃയത്ത്‌ അര്‍ബ്ബാ; 
രൂബേന്‍െറ ഭൂമിയിലുള്ള മരുഭൂമിയിലെ 
യെരീഹോയ്ക്കു സമീപം യോര്‍ദ്ദാന്‍നദിയുടെ 
കിഴക്കുള്ള ബേസെര്‍; ഗാദിന്‍െറ ദേശത്തെ 
ഗിലെയാദിലുള്ള രാമോത്ത്‌; മനശ്ശെയുടെ 
ദേശത്തെ ബാശാനിലുള്ള ഗോലാന്‍. 9അവര്‍ 
ക്കിടയില്‍ വസിക്കുന്ന ഏതെങ്കിലുമൊരു 
യിസ്രായേലുകാരനോ വിദേശിയോ ആരെയെ 
ങ്കിലും കൊന്നാല്‍, അത്‌ അബദ്ധത്തിലാണെ 
ങ്കില്‍ അയാളെ സുരക്ഷാനഗരങ്ങളിലൊന്നിലേ 
ക്കു ഓടിപ്പോകാന്‍ അനുവദിക്കണം. അപ്പോള്‍ 
അവന്‍ അവിടെ സുരക്ഷിതനായിരിക്കുകയും 
പിന്തുടരുന്നവനാല്‍ കൊല്പപ്പെടാതിരിക്കുക 
യും വേണം. ആ നഗരത്തിലെ കോടതി 
അയാളൂടെ മേല്‍ ന്യായവിധി നടത്തണം. 














പുരോഹിതര്‍ക്കും ലേവ്യര്‍ക്കുമുള്ള പട്ടണങ്ങള്‍ 
ലേവിയുടെ ഗോത്രത്തിലെ കുടുംബകാ 
PANS പുരോഹിതനായ ഏലെയാ 
സാരിനെയും നൂന്‍െറ പുത്രനായ യോശുവ 
യെയും യിസ്രായേലിന്‍െറ മറ്റു ഗോത്രാധിപ 
ന്മാരെയും കണ്ടു സംസാരിക്കാന്‍ പോയി. 
കനാന്‍ദേശത്തിലെ ശീലോവിലാണ്‌ അത്‌ 
നടന്നത്‌. ലേവ്യ ഭരണാധിപന്മാര്‍ അവരോടു 
പറഞ്ഞു, “യഹോവ മോശെയ്ക്കു ഒരു കല്പന 
നല്‍കി. ഞങ്ങള്‍ക്ക്‌ നീ പട്ടണങ്ങള്‍ താമസി 
ക്കാന്‍ നല്‍കണമെന്ന്‌ അവന്‍ കല്ലിച്ചിരിക്കുന്നു. 
ഞങ്ങളുടെ മൃഗങ്ങള്‍ക്കു മേഞ്ഞുനടക്കാ൯ ഞങ്ങ 
ള്‍ക്കൂ നിങ്ങള്‍ വയല്‍ നല്‍കണം.” 3അതിനാല്‍ 
യഹോവയില്‍നി ന്നുള്ള ഈ കല്പനകള്‍ യിസ്ധാ 
യേല്‍ജനത അനുസരിച്ചു. അവര്‍ ലേവൃര്‍ക്ക്‌ 
ഈ പടുണങ്ങളും അവയ്ക്കു ചുറ്റുമുള്ള സ്ഥല 
ങ്ങള്‍ അവരുടെ മൃഗങ്ങള്‍ക്കുമായി നല്‍കി: 
ദകെഹാത്തുകുടുംബം ലേവ്യരുടെ ഗോത്ര 
ത്തില്‍പ്പെട്ടവരാണ്‌. യെഹൂദ, ശിമെയോന്‍, 
ബെന്യാമീന്‍ എന്നിവരുടെ പ്രദേശങ്ങളിലുള്ള 
പതിമൂന്നു പട്ടണങ്ങള്‍ കെഹാത്ൃകുടുംബത്തി 
ന്‍െറ ഒരു ഭാഗത്തിനു നല്‍കി. പുരോഹിതനായ 
അഹരോന്‍െറ പിന്‍ഗാമികളാണ്‌ കെഹാത്യര്‍. 
“എഫ്രയീം, ദാന്‍, മനശ്ശെയുടെ പകുതി 
എന്നീ ഗോത്രങ്ങളുടെ പ്രദേശങ്ങളില്‍ പത്തു 
പട്ടണങ്ങള്‍ കെഹാത്യരുടെ മറ്റേ കൂടുംബങ്ങ 
ള്‍ക്കു നല്‍കി. ഗേര്‍ശോന്‍ കുടുംബത്തിന്‌ പതി 
മൂന്ന്‌ പട്ടണങ്ങള്‍ നല്‍കപ്പെട്ടു. യിസ്ത്റാഖാര്‍, 
ആശേര്‍, നഫ്താലി, ബാശാനിലുള്ള മനശ്ശെ 
യൂടെ പകൂതി എന്നീ ഗോത്രങ്ങളുടെ പ്രദേശ 
ത്തായിരുന്നു ഈ പട്ടണങ്ങള്‍. ?മെരാരിഗോത്ര 
ത്തില്‍പ്പെടുവര്‍ക്ക്‌ പന്ത്രണ്ടു പട്ടണങ്ങള്‍ നല്‍ക 

















യോശുവ 21:8-43 


പ്പെട്ടു. രൂബേന്‍, ഗാദ്‌, സെബൂലൂന്‍ എന്നിവ 
രുടെ പ്രദേശങ്ങളിലുള്ളതാണ്‌ ഈ പന്ത്രണ്ടു 
പട്ടണങ്ങളും. അതിനാല്‍ യിസ്രായേല്‍ജനത 
ലേവ്യര്‍ക്ക്‌ ആ പട്ടണങ്ങളും അവയ്ക്കു ചുറ്റു 
മുള്ള വയലുകളും നല്‍കി. യഹോവ മോശെ 
യ്ക്കു നല്‍കിയ കല്പന അനുസരിക്കുന്നതി 
നാണ്‌ അവര്‍ ഇങ്ങനെ ചെയ്തത്‌. “യെഹൂദാ, 
ശിമെയോന്‍ എന്നിവരുടെ പ്രദേശങ്ങളിലൂണ്ടാ 
യിരുന്ന പട്ടണങ്ങളുടെ പേരുകള്‍ ഇവയാണ്‌. 
10കെഹാത്ൃയകുടുംബത്തില്‍ നിന്നാണ്‌ ലേവ്യ 
ര്‍ക്ക്‌ പട്ടണങ്ങള്‍ തെരഞ്ഞെടുക്കാനുള്ള ആദ്യ 
ത്തെ അവസരം നല്‍കിയത്‌. 1അനാക്കിന്‍െറ 
പിതാവായിരുന്ന അര്‍ബ്യുടെ പട്ടണമായ 
ഹെബ്രോന്‍ എന്ന കിര്യത്ത്‌അര്‍ബ്ഡരാ അവര്‍ 
അവര്‍ക്കു നല്‍കി. അവര്‍ക്കു പട്ടണത്തിനടുത്ത്‌ 
അവരുടെ മുഗങ്ങള്‍ക്കായി കുറെ സ്ഥലവും 
നല്‍കപ്പെട്ടു. പക്ഷേ വയലുകളും കിര്യത്ത്‌ 
അര്‍ബ്ബായ്ക്കു ചുറ്റുമുള്ള ചെറിയ പട്ടണങ്ങളും 
യെഫുന്നെയുടെ പുത്രനായ കാലേബിനന്‍െറ 
തായിരുന്നു. 13അതിനാല്‍ സുരക്ഷാനഗരമായി 
രുന്ന ഹെബ്രോന്‍ അവര്‍ അഹരോന്‍റെ പിന്‍ 
ഗാമികള്‍ക്കു നല്‍കി. അവര്‍ അഹരോന്‍റെ 
പിന്‍ഗാമികള്‍ക്ക്‌ ലിബ്ന, 4്യത്ഥീര്‍, എസ്തെ 
മോവാ, 1“ഹോലാന്‍൯, ദെബീര്‍, 1ആയീന്‍, 
യുത്ത, ബേത്ത്‌ ശേമെശ്‌ എന്നിവയും നല്‍കി. 
ഈ പട്ടണങ്ങള്‍ക്കടുത്തുള്ള കുറെ സ്ഥലം അവ 
രുടെ മൃഗങ്ങള്‍ക്കായും നല്‍കി. ഈ രണ്ടു വിഭാ 
ഗങ്ങള്‍ക്കായി അവര്‍ ഒന്‍പതു പട്ടണങ്ങള്‍ 
നല്‍കി. 

17ബെന്യാമീന്‍ ഗോത്രത്തിന്‍റെ ചില നഗര 
ങ്ങളും അവര്‍ അഹരോന്‍ററ പിന്‍ഗാമികള്‍ക്കു 
നല്‍കി. ഗിബെയോന്‍, ഗേബാ, 18അനാഥോ 
ത്ത്‌, അല്‍മോന്‍ എന്നിവയായിരുന്നു ആ നഗര 
ങ്ങള്‍. അവര്‍ ഈ നാലു പട്ടണങ്ങള്‍ അവര്‍ക്കു 
നല്‍കുകയും അവയ്ക്കു ചുറ്റുമുള്ള സ്ഥലം അവ 
രുടെ മൃഗങ്ങള്‍ക്കായി നല്‍കുകയും ചെയ്തു. 
19അങ്ങനെ ആകെ പതിമൂന്നു പട്ടണങ്ങള്‍ 
അഹരോനന്‍െറ പി൯ഗാമികളായിരുന്ന പുരോ 
ഹിതന്മാര്‍ക്കു നല്‍കപ്പെട്ടു. ഓരോ പട്ടണ 
ത്തിനും അടുത്ത്‌ കുറെ സ്ഥലം അവരുടെ മൃഗങ്ങ 
ള്‍ക്കുമായി നല്‍കി. 2കെഹാതൃകുടുംബത്തിലെ 
മറ്റുള്ളവര്‍ക്ക്‌ എഫ്രയീംഗോത്രക്കാരുടെ അധീന 
തയില്‍പ്പെടു പ്രദേശത്തെ ചില പട്ടണങ്ങളാണ്‌ 
നല്‍കിയത്‌. ഈ പട്ടണങ്ങള്‍ അവര്‍ക്കു ലഭിച്ചു. 
മഎഫ്രയീമിലെ മലമ്പ്രദേശത്തുനിന്ന്‌ സുരക്ഷ 
യുടെ നഗരങ്ങളിലൊന്നായിരുന്ന ശെഖേം 
നഗരം, ഗേസെര്‍, 2കിബ്സയീം, ബേത്ത്‌- 
ഹോരോന്‍ എന്നിവിടങ്ങളും അവര്‍ക്കു ലഭിച്ചു. 
അവയിലെല്ലാം എഫ്രയീം അവര്‍ക്കു നാലു 
പട്ടണങ്ങളും അവരുടെ മൃഗങ്ങള്‍ക്ക്‌ അവയുടെ 
പുറ്റുമുള്ള സ്ഥലങ്ങളും നല്‍കി. 

മദാ4ന്‍െറ ഗോത്രം അവര്‍ക്ക്‌ എല്‍തെക്കേ, 
ഗിബ്ദേഥോന്‍, 24അയ്യാലോന്‍, ഗത്ത്‌-രിമ്മോന്‍ 
എന്നിവ നല്‍കി. അവയിലെല്ലാം ദാന്‍ നാലു 
പട്ടണങ്ങള്‍ അവര്‍ക്കു നല്‍കുകയും ഓരോ പട്ട 
ണത്തിനും ചുറ്റുമുള്ള സ്ഥലം അവരുടെ മൃഗങ്ങ 
ള്‍ക്കായി നല്‍കുകയും ചെയ്തു. 

മമനശ്ശെയുടെ പകൂതി ഗോത്രം അവര്‍ക്ക്‌ 
താനാക്കും ഗത്ത്‌-രിമ്മോനും നല്‍കി. അവയില്‍ 
ആകെ മനശ്ശെയുടെ പകൂതി ഗോത്രം അവര്‍ക്ക്‌ 
രണ്ട്‌ പട്ടണങ്ങള്‍ നല്‍കുകയും ആ പട്ടണങ്ങ 
ള്‍ക്കു ചുറ്റിലുമുള്ള സ്ഥലങ്ങള്‍ അവരുടെ മൃഗ 
ങ്ങള്‍ക്കു നല്‍കുകയും ചെയ്തു. 2കെഹാത്തു 
കുടുംബത്തില്‍ മിച്ചം വന്നവര്‍ക്ക്‌ പത്തു 


















































234 


പട്ടണങ്ങളും ഓരോ പടുണത്തിനും ചുറ്റുമുള്ള 
സ്ഥലങ്ങള്‍ അവരുടെ കന്നുകാലികള്‍ക്കായും 
നല്‍കി. 

27ഗേര്‍ശോന്‍ കുടുംബവും ലേവിയുടെ 
ഗോത്രത്തില്‍നിന്നായിരുന്നു. അവര്‍ക്ക്‌ ഈ 
പട്ടണങ്ങള്‍ ലഭിച്ചു: മനശ്ശെയുടെ പകുതി 
ഗോത്രം ബാശാനിലുള്ള ഒരു സുരക്ഷാനഗര 
മായിരുന്ന ഗോലാന്‍ അവര്‍ക്കു നല്‍കി. മനശ്ശെ 
അവര്‍ക്ക്‌ ബെയെസ്തെരയും നല്‍കി. മനശ്ശെ 
യുടെ പകൂതി, അവര്‍ക്കു രണ്ടു പട്ടണങ്ങളും 
ഓരോ പടുണത്തിനും ചുറ്റിലുള്ള സ്ഥലം അവ 
രുടെ മൃഗങ്ങള്‍ക്കും നല്‍കി. 4യിസ്റാഖാരിന്‍െറ 
ഗോത്രം അവര്‍ക്കു കിശ്യോന്‍, ദാബെരത്ത്‌, 
29യര്‍മ്മൂത്ത്‌, ഏന്‍- ഗന്നീം എന്നിവ കൊടുത്തു. 
യിസ്സാഖാർ അവര്‍ക്കു നാലു പട്ടണങ്ങളും 
ഓരോ പട്ടണത്തിനും ചുറ്റുമുള്ള സ്ഥലം അവ 
രുടെ മൃഗങ്ങള്‍ക്കുമായും നല്‍കി. 

3%ആ ശേരി൯ന്‍െറെ ഗോത്രക്കാര്‍ അവര്‍ക്ക്‌ 
മിശാല്‍, അബ്ദോന്‍, 31ഹെല്‍ക്കത്ത്‌, രെഹോ 
ബ്‌ എന്നിവിടങ്ങള്‍ നല്‍കി. ആശേര്‍ അവര്‍ക്കു 
നാലു പട്ടണങ്ങളും അവയ്ക്കു ചുറ്റുമുള്ള സ്ഥല 
ങ്ങള്‍ മൃഗങ്ങള്‍ക്കും നല്‍കി. 32നഫ്താലിയുടെ 
ഗോത്രം അവര്‍ക്കു ഗലീലയിലെ സുരക്ഷാനഗ 
രങ്ങളിലൊന്നായിരുന്ന കേദേശും നല്‍കി. 
നഫ്താലി അവര്‍ക്കു ഹമ്മോത്ത്‌-ദോരും കര്‍ 
ത്ഥാനും നല്‍കി. നഫ്താലി അവര്‍ക്ക്‌ മൂന്നു 
പട്ടണങ്ങളും അവയ്ക്കു ചുറ്റുമുള്ള സ്ഥലങ്ങള്‍ 
അവരുടെ മൃഗങ്ങള്‍ക്കുമായും നല്‍കി. 

ഗേര്‍ശോന്‍കുടുംബത്തിന്‌ ആകെ പതി 
മൂന്നു പട്ടണങ്ങളും ഒരോ പട്ടണത്തിനു ചുറ്റു 
മുള്ള സ്ഥലം അവരുടെ മൃഗങ്ങള്‍ക്കും ലഭിച്ചു. 

4ലേവ്യകുടുംബത്തിലെ മറ്റേ വിഭാഗമായി 
രുന്നു മെരാരികുടുംബം. മെരാരികുടുംബത്തിന്‌ 
ഈ പട്ടണങ്ങള്‍ ലഭിച്ചു: സെബൂലൂനന്‍െറ 
ഗോത്രം അവര്‍ക്ക്‌ യൊക്നെയാം, കര്‍ത്ഥ, 
3ടദിമ്ന, നഹലാല്‍ എന്നിവിടങ്ങള്‍ നല്‍കി. 
സെബൂലൂന്‍ അവര്‍ക്ക്‌ നാലു പട്ടണങ്ങള്‍ നല്‍ 
കുകയും അവരുടെ മൃഗങ്ങള്‍ക്ക്‌ അവയുടെ ചുറ്റു 
മുള്ള സ്ഥലങ്ങള്‍ നല്‍കുകയും ചെയ്തു. 

3രൂബേന്‍െറ ഗോത്രം അവര്‍ക്ക്‌ ബേസെര്‍, 
യഹ്സ, 37കെദേമോത്ത്‌, മേഫാത്ത്‌ എന്നിവിട 
ങ്ങള്‍ നല്‍കി. രൂബേന്‍െറ ഗോത്രം അവര്‍ക്കു 
നാലൂ പട്ടണങ്ങളും അവരുടെ മൃഗങ്ങള്‍ക്ക്‌ 
ഓരോ പട്ടണത്തിന്‍റെ ചുറ്റുമുള്ള സ്ഥലവും 
നല്‍കി. 

ഗാദിന്റെ ഗോത്രം അവര്‍ക്കു ഗിലെയാ 
ദിലെ ഒരു സുരക്ഷാനഗരമായിരുന്ന രാമോത്ത്‌ 
നല്‍കി. അവര്‍ അവര്‍ക്കു മഹനയീമും. 
33ഹെശ്ബോനും യാസേരും നല്‍കി. ആകെ 
ക്കൂടി ഗാദ്‌ അവര്‍ക്ക്‌ നാലു പട്ടണങ്ങളും അവ 
രുടെ മൃഗങ്ങള്‍ക്ക്‌ ഓരോ പടുണങ്ങള്‍ക്കും ചുറ്റു 
മുള്ള ഭൂമിയും നല്‍കി. 4ലേവ്യരുടെ അവസാന 
കുടുംബമായ മെരാരി കുടുംബത്തിന്‌ പന്ത്രണ്ടു 
പട്ടണങ്ങള്‍ ലഭിച്ചു. 4അങ്ങനെ ലേവ്വര്‍ക്ക്‌ 
ആകെ നാല്പത്െെട്ടു പട്ടണങ്ങളും അവരുടെ 
മൃഗങ്ങള്‍ക്ക്‌ പട്ടണങ്ങളുടെ ചുറ്റുമുള്ള സ്ഥലങ്ങ 
ളും ലഭിച്ചു. മറ്റു ഗോത്രങ്ങളുടെ പ്രദേശങ്ങളില്‍ 
കിടക്കുന്നവയാണ്‌ ഈ പട്ടണങ്ങളെല്ലാം. 4ഈ 
പട്ടണങ്ങളിലോരോന്നിനും കുറെ സ്ഥലം അവ 
രുടെ മൃഗങ്ങള്‍ക്കായി ഉണ്ടായിരുന്നു. എല്ലാ പട്ട 
ണങ്ങള്‍ക്കും അങ്ങനെ തന്നെ. 

3യിസ്രായേല്‍ജനതയുമായുണ്ടാക്കിയ കരാര്‍ 
അങ്ങനെ യഹോവ പാലിച്ചു. ആ ദേശം മുഴു 
വനും അവര്‍ക്ക്‌ നല്‍കുമെന്ന്‌ അവന്‍ അവരുടെ 





























235 


പൂര്‍വ്വികരോടു വാഗ്ദാനം ചെയ്തിട്ടുണ്ടാ 
യിരുന്നു. ജനങ്ങള്‍ ആ സ്ഥലങ്ങള്‍ ഏറ്റെടുത്ത്‌ 
അതില്‍ താമസം തുടങ്ങി. 44അവരുടെ നാടി 
ന്‍െറ എല്ലാ വശങ്ങളിലും സമാധാനമായിരി 
ക്കാന്‍ യഹോവ അവരെ അനുവദിച്ചു. അവ 
രുടെ പൂര്‍വ്വികരോടു വാഗ്ദാനം ചെയ്തതു 
പോലെയായിരുന്നു അത്‌. അവരുടെ ഒരു ശത്രു 
വും അവരെ തോല്ലിച്ചില്ല. 

എല്ലാ ശത്രുക്കളെയും തോല്പിക്കാന്‍ യഹോവ 
യിസ്രായേല്‍ജനതയെ അനുവദിക്കുകയും 
ചെയ്തു. 4ടയിസ്രായേല്‍ജനതയോടു അവന്‍ 
ചെയ്ത എല്ലാ വാഗ്ദാനങ്ങളും യഹോവ 
പാലിച്ചു. പാലിക്കാന്‍ കഴിയാതിരുന്ന ഒരു 
വാഗ്ദാനവും ഉണ്ടായിരുന്നില്ല. എല്ലാ വാഗ്ദാ 


നവും യാഥാര്‍ത്ഥ്യമായി. 
7 അനന്തരം യോശുവ, രൂബേന്‍, ഗാദ്‌, 
മനശ്ശെയുടെ പകുതി, ഗോത്രങ്ങളിലെ 

മുഴുവന്‍ ജനങ്ങളുടെയും ഒരു സമ്മേളനം വിളി 
ചുകൂട്ടി. യോശുവ അവരോടു പറഞ്ഞു, 
“മേശെ യഹോവയുടെ ഭൂത്യനായിരുന്നു. 
മോശെ കല്ലിച്ചതെല്ലാം നിങ്ങള്‍ അനുസരിച്ചു, 
എന്‍െറ എല്ലാ കല്പനകളും നിങ്ങള്‍ അനുസ 
രിച്ചു. 3അപ്പോഴെല്ലാം നിങ്ങള്‍ യിസ്രായേ 
ലിലെ മറ്റു ജനങ്ങളെ പിന്തുണച്ചു. നിങ്ങളുടെ 
ദൈവമാകുന്ന യഹോവ നിങ്ങള്‍ക്കു നല്‍കിയ 
കല്ലനകളെല്ലാം നിങ്ങള്‍ ശ്രദ്ധയോടെ അനുസ 
രിച്ചു. 4നിങ്ങളുടെ ദൈവമാകുന്ന യഹോവ 
യിസ്രായേല്‍ജനതയ്ക്ക്‌ സമാധാനം വാഗ്ദാ 
നം ചെയ്തു. ഇപ്പോള്‍ യഹോവ തന്‍െറ വാഗ്‌ 
ദാനം പാലിക്കുകയും ചെയ്തു. അതിനാല്‍ 
ഇനി നിങ്ങള്‍ക്കു വീട്ടിലേക്കു മടങ്ങാം. യഹോ 
വയുടെ ഭൃത്യനായിരുന്ന മോശെ നിങ്ങള്‍ക്ക്‌ 
യോര്‍ദ്ദാ൯നദിയുടെ കിഴക്കേക്കരയില്‍ സ്ഥലം 
നല്‍കി. ഇനി നിങ്ങള്‍ക്ക്‌ ആ നാട്ടിലേക്കു 
പോകാം. $പക്ഷേ മോശെ നിങ്ങള്‍ക്കു നല്‍കിയ 
നിയമങ്ങള്‍ അനുസരിക്കുന്ന കാര്യം ഓര്‍മ്മി 
ക്കുക. നിങ്ങളുടെ ദൈവമാകുന്ന യഹോവയെ 
നിങ്ങള്‍ അനുസരിക്കുകയും അവനെ സ്നേഹി 
ക്കുകയും ചെയ്യണം. യഹോവയെ തുടര്‍ന്നും 
പിന്തുടരുകയും പൂര്‍ണ്ണഹൃദയത്തോടെയും ആ 
ത്മാവോടെയും ശുശ്രൂഷിക്കുകയും ചെയ്യുക.” 

അനന്തരം യോശുവ അവരെ അനുഗ്രഹിച്ച 
യച്ചു. അവര്‍ ഭവനത്തിലേക്കുപോയി. "മോശെ, 
മനശ്ശെയുടെ പകുതി ഗോത്രത്തിന്‌ ബാശാന്‍ 
ദേശം നല്‍കിയിരുന്നു. മനശ്ശെയുടെ ഗോത്രത്തി 
നെറ മറ്റെ പകൂതിയ്ക്ക്‌ യോര്‍ദ്ദാന്‍നദിയുടെ 
പടിഞ്ഞാറെക്കരയിലുള്ള സ്ഥലം യോശുവയും 
നല്‍കി. യോശുവ അവരെ അനുഗ്രഹിച്ച്‌ വീട്ടി 
ലേക്കയച്ചു. അവന്‍ പറഞ്ഞു, “നിങ്ങള്‍ 
വലിയ ധനവാന്മാരായിരിക്കുന്നു. നിങ്ങള്‍ക്ക്‌ 
വളരെയധികം മൃഗങ്ങളുണ്ട്‌. നിങ്ങള്‍ക്ക്‌ സ്വര്‍ണ്ണ 
വും വെള്ളിയും വിലപിടിപ്പുള്ള ആഭരണങ്ങളു 
മുണ്ട്‌. നിങ്ങള്‍ക്ക്‌ മനോഹരങ്ങളായ വസ്ത്ര 
ങ്ങള്‍ അനവധിയുണ്ട്‌. നിങ്ങള്‍ നിങ്ങളുടെ 
ശത്രുക്കളില്‍നിന്നും വളരെയധികം കൈക്കു 
ലാക്കി. യോര്‍ദ്ദാന്‍നദിയുടെ കിഴക്കെക്കരയില്‍ 
അവശേഷിച്ചവരായ നിങ്ങളുടെ സഹോദരന്മാ 
ര്‍ക്കിടയില്‍ത്തന്നെ അവ വീതം വച്ച്‌ വീട്ടി 
ലേക്കു പോവുക.” 

അതിനാല്‍ രൂബേന്‍, ഗാദ്‌, മനശ്ശെയുടെ 
പകൂതി ന യിന്രായേ 
ലിലെ മറ്റു ജനങ്ങളെ ട്ടുപോയി. അവര്‍ 











മൂന്നു ഗോത്രങ്ങള്‍ മടങ്ങുന്നു 




















യോശുവ 21:44-22:20 


കനാനിലെ ശീലോവിലായിരുന്നു. അവര്‍ ആ 
സ്ഥലം വിട്ടു ഗിലെയാദിലേക്കു മടങ്ങിപ്പോയി. 
അവര്‍ തങ്ങളുടെ സ്വന്തം നാട്ടിലെ വീട്ടിലേക്ക്‌- 
മോശെ അവര്‍ക്കു നല്‍കിയ സ്ഥലത്തേക്കു- 
പോയി. അവര്‍ക്ക്‌ ഈ സ്ഥലം നല്‍കണമെന്ന്‌ 
മോശെയോടു യഹോവ കല്ലിച്ചിരുന്നു. 
10രൂബേന്‍, ഗാദ്‌, മനശ്ശെയുടെ പകുതി എന്നി 
വയിലെ ജനങ്ങള്‍ ഗെലിലോദ്‌ എന്നൊരു 
സ്ഥലത്തേക്കു പോയി. അത്‌ കനാനില്‍ യോര്‍ 
ദുാ൯നദിക്കു സമീപമായിരുന്നു. അവിടെ അവര്‍ 
മനോഹരമായ ഒരു യാഗപീഠം പണിതു. 
പക്ഷേ മറ്റ്‌ യിസ്രായേലുകാര്‍, ഇപ്പോഴും 
ശീലോവിലുള്ളവര്‍, ഈ മൂന്നു ഗോത്രക്കാരുണ്ടാ 
ക്കിയ യാഗപീഠഞ്തെപ്പറ്റി കേട്ടു. കനാന്‍െറ 
അതിര്‍ത്തിയില്‍ ഗെലിലോദ്‌ എന്ന സ്ഥലത്താ 
ണതെന്നും അവര്‍ കേട്ടു. അത്‌ യിസ്രായേ 
ലിന്‍െറ ഭാഗത്ത്‌ യോര്‍ദ്ദാന്‍നദിയുടെ കരയി 
ലായിരുന്നു. !2യിസ്രായേല്‍ജനത മുഴുവന്‍ ഈ 
മൂന്ന്‌ ഗോത്രങ്ങളുടെ കാര്യത്തില്‍ കോപാകുല 
രായി. അവര്‍ ഒത്തുകൂടി മൂന്നു ഗോത്രക്കാര്‍ക്കെ 
തിരെ യൂദ്ധം ചെയ്യാന്‍ തീരുമാനിച്ചു. 
13അതിനാല്‍ യിസ്രായേലുകാര്‍ ഏതാനും 
പേരെ രൂബേന്‍, ഗാദ്‌, മനശ്ശേഗോത്രക്കാരു 
മായി സംസാരിക്കാന്‍ അയച്ചു. ഇവരുടെ 
നേതാവ്‌ പുരോഹിതനായ എലെയാസരിനന്‍െറ 
പുത്രനായ ഫീനെഹാസ്‌ ആയിരുന്നു. 4അവര്‍ 
അവിടെയുണ്ടായിരുന്ന ഗോത്രങ്ങളുടെ പത്തു 
നേതാക്കളെയും അയച്ചു. അവരില്‍ ശീലോവി 
ലുണ്ടായിരുന്ന യിസ്രായേല്‍ഗോത്രങ്ങളില്‍ 
ഓരോന്നില്‍നിന്നും ഒരാള്‍ വീതമുണ്ടായിരുന്നു. 
15അങ്ങനെ ഈ പതിനൊന്നു പേരും ഗിലെ 
യാദിലേക്കു പോയി. രൂബേന്‍െറയും ഗാദിന്‍െറ 
യും മനശ്ശെയുടെയും ജനതയുമായി സംസാരി 
ക്കാനാണ്‌ അവര്‍ പോയത്‌. പതിനൊന്നു പേരും 
അവരോടു പറഞ്ഞു, 1*യിസ്രായേല്‍ജനത 
മുഴുവന്‍ നിങ്ങളോടു ചോദിക്കുന്നു: നിങ്ങളെ 
ന്തിനാണ്‌ യിസ്രായേലിന്‍റെ ദൈവത്തിനെ 
തിരെ ഇങ്ങനെയൊക്കെ ചെയ്തത്‌? നിങ്ങളെ 
ന്തിനാണ്‌ യഹോവയ്ക്കെതിരെ തിരിഞ്ഞത്‌? 
നിങ്ങളെന്തിനാണ്‌ സ്വയം ഒരു യാഗപീഠം 
പണിതത്‌. ഇതൊക്കെ ദൈവത്തിന്‍െറ ഉപദേ 
ശങ്ങള്‍ക്കെതിരാണെന്ന്‌ നിങ്ങള്‍ക്കറിയാം! 
17പെയോരില്‍ സംഭവിച്ചത്‌ എന്താണെന്ന്‌ ഓര്‍ 
ക്കുന്നില്ല? ആ പാപം കൊണ്ടു നമ്മളിപ്പോഴും 
യാതന അനുഭവിക്കുകയാണ്‌. ആ മഹാപാപം 
മൂലം ദൈവം അനേകം യിസ്ധ്രായേലുകാരെ 
മഹാരോഗികളാക്കി. ആ രോഗം മൂലം നാം 
ഇന്നും വളരെ യാതനകള്‍ അനുഭവിക്കുകയു 
മാണ്‌. 18ഇപ്പോള്‍ നിങ്ങള്‍ അതേ പാപം തന്നെ 
ചെയ്യുന്നു! നിങ്ങള്‍ യഹോവയ്ക്കെതിരെ തിരി 
യുന്നു! യഹോവയെ പിന്തുടരാന്‍ നിങ്ങള്‍ 
വിസമ്മതിക്കുന്നുവോ? നിങ്ങളുടെ ചീത്ത പ്രവൃ 
ത്തികള്‍ അവസാനിപ്പിക്കുന്നില്ലെങ്കില്‍ 
യഹോവ യിസ്രായേലിലെ ഓരോരുത്തരോടും 
കോപിക്കും. 
19“നിങ്ങളുടെ നാട്‌ ആരാധനയ്ക്കു പറ്റിയ 
ഒരു സ്ഥലമല്ലെങ്കില്‍ ഞങ്ങളുടെ സ്ഥലത്തേക്കു 
വരിക. ഞങ്ങളുടെ സ്ഥലത്ത്‌ യഹോവയുടെ 
കൂടാരമുണ്ട. നിങ്ങള്‍ക്ക്‌ ഞങ്ങളുടെ കുറെ സ്ഥല 
ത്തു താമസിക്കുകയും ചെയ്യാം. പക്ഷേ യഹോ 
വയ്ക്കെതിരെ തിരിയരുത്‌. മറ്റൊരു യാഗപീഠം 
ഉണ്ടാക്കരുത്‌, നമുക്ക്‌ സമ്മേളനക്കൂടാരത്തില്‍ 
നമ്മുടെ ദൈവമാകുന്ന യഹോവയുടെ യാഗ 
പീഠം ഉണ്ട്‌. 4സേരഹിനന്‍െറ പുത്രനായ ആഖാന്‍ 























യോശുവ 22:21-23:5 


എന്ന ആളെ ഓര്‍ക്കുക. നശിപ്പിക്കപ്പെടേണ്ട 
സാധനങ്ങളെപ്പറ്റിയുള്ള കല്പന അനുസരി 
ക്കാന്‍ അയാള്‍ വിസമ്മതിച്ചു. അവന്‍ ഒറ്റയൊ 
രുത്ത൯ ദൈവത്തിന്‍െറ നിയമം ലംഘിച്ചുവെ 
ങ്കിലും ശിക്ഷിക്കപ്പെട്ടത്‌ യിസ്രായേല്‍ജനത 
മുഴുവനുമാണ്‌. തന്‍െറ പാപം മൂലം ആഖാന്‍ 
മരിച്ചു. പക്ഷേ മറ്റനേകം പേരും മരിച്ചു.” 

2 രൂബേന്‍, ഗാദ്‌, മനശ്ശെ എന്നീ ഗോത്രക്കാര്‍ 
പതിനൊന്നു പേര്‍ക്കും മറുപടി കൊടുത്തു. 
അവര്‍ പറഞ്ഞു, 22“യഹോവ നമ്മുടെ ദൈവ 
മാകുന്നു. ഞങ്ങളാവര്‍ത്തിച്ചു പറയുന്നു, 
യഹോവ നമ്മുടെ ദൈവമാകുന്നു! ഞങ്ങളെന്തു 
കൊണ്ട്‌ ഇങ്ങനെയൊക്കെ ചെയ്തുവെന്ന്‌ ദൈ 
വത്തിനറിയാം. അത്‌ നിങ്ങളെ അറിയിക്കാനും 
ഞങ്ങളാഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പ്രവൃത്തി 
ശരിയാണോ എന്ന്‌ നിങ്ങള്‍ക്കു നിശ്ചയിക്കാം. 
ഞങ്ങളെന്തെങ്കിലും തെറ്റു ചെയ്തുവെന്ന്‌ 
നിങ്ങള്‍ക്കു വിശ്വാസം വന്നാല്‍ നിങ്ങള്‍ക്കു 
ഞങ്ങളെ കൊല്ലാം. ഞങ്ങള്‍ ദൈവത്തിന്‍െറ 
നിയമം ലംഘിച്ചാല്‍ ഞങ്ങളെ ശിക്ഷിക്കുവാന്‍ 
യഹോവയോടു തന്നെ ഞങ്ങളാവശ്യപ്പെടുന്നു. 
24ഹോമയാഗത്തിനും ധാന്യബലിക്കും സമാ 
ധാനബലിക്കും വേണ്ടിയാണ്‌ യാഗപീഠം 
ഞങ്ങള്‍ നിര്‍മ്മിച്ചതെന്ന്‌ നിങ്ങള്‍ കരുതുന്നു 
ണ്ടോ? അല്ല! അക്കാരണം കൊണ്ടല്ല ഞങ്ങളത്‌ 
നിര്‍മ്മിച്ചത്‌. പിന്നെ എന്തിനാണ്‌ ഞങ്ങള്‍ ഈ 
യാഗപീഠം നിര്‍മ്മിച്ചത്‌? ഭാവിയില്‍ നിങ്ങളുടെ 
ആള്‍ക്കാര്‍ ഞങ്ങളെ നിങ്ങളുടെ ജനതയിലേക്കു 
സ്വീകരിക്കാതിരിക്കുമോ എന്നു ഞങ്ങള്‍ ഭയ 
ന്നു. അപ്പോള്‍ യിസ്രായേലിന്‍റെ ദൈവമാ 
കുന്ന യഹോവയെ ഞങ്ങള്‍ ആരാധിക്കുവാന്‍ 
പാടില്ലായെന്ന്‌ നിങ്ങള്‍ പറഞ്ഞേക്കാം. 
25ദൈവം ഞങ്ങള്‍ക്ക്‌ യോര്‍ദ്ദാന്‍നദിയുടെ മറുക 
രയിലാണ്‌ സ്ഥലം നല്‍കിയത്‌. യോര്‍ദ്ദാന്‍നദി 
നമ്മളെ വേര്‍തിരിക്കുന്നുവെന്നാണ്‌ അതിന 
ര്‍ത്ഥം. നിങ്ങളുടെ കുട്ടികള്‍ വളര്‍ന്ന്‌ നാട്‌ 
ഭരിക്കുമ്പോള്‍ അവര്‍, ഞങ്ങളും നിങ്ങളുടെ 
ആളുകളാണെന്ന്‌ ഓര്‍മ്മിക്കാതിരിക്കുമോ എന്ന്‌ 
ഞങ്ങള്‍ ഭയന്നു. “രൂബേന്‍െറയും ഗാദിന്‍െറയും 
വംശക്കാരായ നിങ്ങള്‍ യിസന്ധായേലിന്‍െറ ഭാഗ 
മല്ല!" എന്ന്‌ അവര്‍ പറയാം. അപ്പോള്‍ നിങ്ങ 
ളുടെ കുട്ടികള്‍ ഞങ്ങളുടെ കുട്ടികളെ യഹോ 
വയെ ആരാധിക്കുന്നതില്‍നിന്നും തടഞ്ഞുവെ 
ന്നൂ വരാം. 

26“അതുകൊണ്ട്‌ ഈ യാഗപീഠം പണിയാന്‍ 
ഞങ്ങള്‍ തീരുമാനിച്ചു. പക്ഷേ ഇതിനെ വഴിപാ 
ടിനോ ബലികള്‍ക്കോ വേണ്ടി ഉപയോഗി 
ക്കാന്‍ ഞങ്ങള്‍ ആലോചിച്ചില്ല. 2 ഞങ്ങളുടെ 
യാഗപീഠം പണിയാനുള്ള യാഥാര്‍ത്ഥ കാരണം 
നിങ്ങള്‍ ആരാധിക്കുന്ന അതേ ദൈവത്തെ 
ത്തന്നെ ഞങ്ങളും ആരാധിക്കുന്നുവെന്ന്‌ കാണി 
ക്കാനാണ്‌. ഈ യാഗപീഠം നിങ്ങള്‍ക്കും ഞങ്ങ 
ള്‍ക്കും നമ്മുടെ ഭാവിയിലെ കുട്ടികള്‍ക്കും 
ഞങ്ങള്‍ യഹോവയെ ആരാധിച്ചു എന്നുള്ള 
തിന്‌ തെളിവായിരിക്കും. ഞങ്ങള്‍ യഹോവ 
യ്ക്ക്‌ ഞങ്ങളുടെ ബലികളും ധാന്യബലികളും 
സാമാധാനബലികളും നല്‍കുന്നു. ഞങ്ങളും 
നിങ്ങളെപ്പോലെ യിസ്രായേല്‍ജനതയാണെ 
ന്ന്‌ നിങ്ങളുടെ കുട്ടികള്‍ വളരുമ്പോള്‍ അറിയ 
ണമെന്നാണ്‌ ഞങ്ങളുടെ ആഗ്രഹം. 2ഭാവിയില്‍ 
ഞങ്ങള്‍ യിസ്രായേലുകാരല്പ എന്ന്‌ നിങ്ങളുടെ 
കുട്ടികള്‍ പറയാനിടയായാല്‍ ഞങ്ങളുടെ കൂട്ടി 
കള്‍ക്ക്‌ ഇങ്ങനെ പറയാം, “നോക്കൂ! ഞങ്ങള്‍ക്കു 
മുന്വേ ജീവിച്ച ഞങ്ങളുടെ പിതാക്കന്മാര്‍ ഒരു 














236 


യാഗപീഠം ഉണ്ടാക്കി. ആ യാഗപീഠം വിശുദ്ധ 
കൂടാരത്തിലുള്ള യഹോവയുടെ യാഗപീഠം 
പോലെ തന്നെ. ഈ യാഗപീഠം ഞങ്ങള്‍ ബലി 
കള്‍ക്കായി ഉപയോഗിച്ചില്ല. ഞങ്ങള്‍ യിന്ധ്രാ 
യേലിന്‍െറ ഭാഗമാണെന്നതിന്‌ തെളിവാണ്‌ 
ഈ യാഗപീഠം.” 

29*സത്ൃത്തില്‍ യഹോവയ്ക്കെതിരെ ആയി 
രിക്കണമെന്ന്‌ ഞങ്ങള്‍ക്ക്‌ ആഗ്രഹമില്ല. 
ഇപ്പോള്‍ അവനെ പിന്തുടരുന്നത്‌ നിര്‍ത്താനും 
ഞങ്ങള്‍ക്കാഗ്രഹമില്ല. വിശുദ്ധകൂടാരത്തിനു 
മുമ്പിലുള്ള യാഗപീഠമാണ്‌ യഥാര്‍ത്ഥത്തി 
ലുള്ള ഏക യാഗപീഠമെന്ന്‌ ഞങ്ങള്‍ക്കറിയാം. 
ആ യാഗപീഠം നമ്മുടെ ദൈവമാകുന്ന യഹോ 
വയുടേതാണ്‌.” 

34രൂബേന്‍, ഗാദ്‌, മനശ്ശെ എന്നീ ഗോത്രക്കാര്‍ 
പറഞ്ഞ കാര്യങ്ങള്‍ പുരോഹിതനായ ഫീനെ 
ഹാസും അവനോടൊപ്പമുണ്ടായിരുന്ന നേതാ 
ക്കന്മാരും കേട്ടു. ഇവര്‍ സത്യം പറഞ്ഞതില്‍ 
അവര്‍ സംതൃപ്തരായി. 31അതിനാല്‍ പുരോഹി 
തനായ ഫീനെഹാസു പറഞ്ഞു, “യഹോവ 
നമ്മോടൊത്തുണ്ടെന്ന്‌ ഇപ്പോള്‍ ഞങ്ങള്‍ അറി 
യുന്നു. നിങ്ങള്‍ അവനെതിരെ തിരിഞ്ഞിട്ടില്ലെ 
ന്നും ഞങ്ങളറിയുന്നു. യിസ്രായേല്‍ജനത 
യഹോവയാല്‍ ശിക്ഷിക്കപ്പെടുകയില്ലെന്ന 
തില്‍ ഞങ്ങള്‍ സന്തോഷിക്കുന്നു.” 

32അനന്തരം ഫീനെഹാസും നേതാക്കന്മാരും 
അവിടം വിട്ട്‌ വീട്ടിലേക്കു പോയി. അവര്‍ 
ഗിലെയാദ്‌ ദേശത്ത്‌ രൂബേന്‍ ഗാദുഗോത്രക്കാ 
രെ വിട്ട കനാനിലേക്കു മടങ്ങി. അവര്‍ യിസ്ധ്രാ 
യേല്‍ജനതയുടെ അടുത്തേക്കു മടങ്ങിച്ചെന്ന്‌ 
സംഭവങ്ങള്‍ അവരോടു പറഞ്ഞു. 33യിന്ധ്രാ 
യേല്‍ജനതയും സംതൃപ്തരായി. അവര്‍ സന്തോ 
വിച്ച്‌ ദൈവത്തിനു നന്ദി പറഞ്ഞു. രൂബേന്‍, 
ഗാദ്‌, മനശ്ശെഗോത്രക്കാരുമായി യുദ്ധം ചെയ്യാന്‍ 
പോകേണ്ടെന്ന്‌ അവര്‍ തീരുമാനിച്ചു. അവര്‍ 
താമസിക്കുന്ന സ്ഥലം നശിപ്പിക്കേണ്ടെന്നും 
അവര്‍ തീരുമാനിച്ചു. 3രൂബേന്‍, ഗാദ്ഗോ 
ത്രക്കാര്‍ ബലിപീഠത്തിന്‌ ഒരു പേരിട്ടു. അവര്‍ 
അതിനെ, “യഹോവയായ നമ്മുടെ 
ദൈവത്തില്‍ നാം വിശ്വസിക്കുന്നു എന്നതിനു 


തെളിവ്‌” എന്നു വിളിച്ചു. 














യോശുവ ജനങ്ങളെ പ്രോത്സാ ഹിപ്പിക്കുന്നു 

യഹോവ യിസ്ധായേല്‍ജനതയ്ക്ക്‌ അവ 
23 ര്‍ക്കു ചുറ്റുമുള്ള ശത്രുക്കളില്‍നിന്ന്‌ സമാ 
ധാനം നല്‍കി. യഹോവ യിനസന്ധ്രായേലിനെ 
സുരക്ഷിതമാക്കി. അനേകം വര്‍ഷങ്ങള്‍ കടന്നു 
പോയി. യോശുവയ്ക്ക്‌ വളരെ പ്രായമാകു 
കയും ചെയ്തു. ?2അപ്പോള്‍ യോശുവ എല്ലാ 
മൂപ്പന്മാരുടെയും കുടുംബത്തലവന്മാരുടെയും 
ന്യായാധിപന്മാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെ 
യും സമ്മേളനം വിളിച്ചുകൂട്ടി. യോശുവ പറ 
ഞ്ഞു, “എനിക്കു പ്രായം വളരെ ആയി. നമ്മു 
ടെ ശത്രുക്കളോടുള്ള യഹോവയുടെ പ്രവൃത്തി 
കള്‍ നിങ്ങള്‍ കണ്ടു. നമ്മെ സഹായിക്കാനാണ്‌ 
അവന്‍ ഇതൊക്കെ ചെയ്തത്‌. നിങ്ങളുടെ ദൈ 
വമാകുന്ന യഹോവ നിങ്ങള്‍ക്കായി യുദ്ധം 
ചെയ്തു. 4യോര്‍ദ്ദാന്‍നദിക്കും പടിഞ്ഞാറ്‌ മധ്യ 
ധരണ്യഡുഴിക്കുമിടയില്‍ ഉള്ള സ്ഥലം നിങ്ങള്‍ക്കു 
ലഭിച്ചേക്കാമെന്ന്‌ ഞാന്‍ നിങ്ങളോടു പറഞ്ഞു. 
ആ സ്ഥലം നിങ്ങള്‍ക്കു തരാമെന്നു ഞാന്‍ 
വാഗ്ദാനം ചെയ്തെങ്കിലും നിങ്ങള്‍ ഇനിയും 
അതിന്‍െറ നിയന്ത്രണം ഏറ്റെടുത്തില്ല. പക്ഷേ 
നിങ്ങളുടെ ദൈവമാകുന്ന യഹോവ അവിടെ 








237 


വസിക്കുന്ന ജനത്തെ അവിടെനിന്നും തുരത്തും. 
നിങ്ങള്‍ ആ ഭൂമി കൈവശപ്പെടുത്തും. അവിടെ 
താമസിക്കുന്നവരെ യഹോവ അവിടെനിന്നും 
ഓടിക്കും! നിങ്ങള്‍ക്കു വേണ്ടി ഇങ്ങനെ ചെയ്യാ 
മെന്ന്‌ നിങ്ങളുടെ ദൈവമാകുന്ന യഹോവ 
വാഗ്ദാനം ചെയ്തിരുന്നു. 

ട്യഹോവ നമ്മോടു കല്ലിച്ച എല്ലാ കാര്യ 
ങ്ങളും നിങ്ങള്‍ ശ്രദ്ധയോടെ അനുസരിക്കണം. 
മോശെയുടെ നിയമപുസ്തകത്തില്‍ എഴുത 
പ്ലെട്ടിരിക്കുന്ന എല്ലാക്കാര്യങ്ങളും നിങ്ങള്‍ അനു 
സരിക്കണം. ആ നിയമങ്ങളില്‍നിന്നും വ്യതി 
ചലിക്കരുത്‌. 7നമ്മള്‍ക്കിടയില്‍ യിസ്ധരായേലു 
കാരല്പാത്ത ചിലര്‍ ഇപ്പോഴും വസിക്കുന്നുണ്ട്‌. 
അവര്‍ അവരുടെ തന്നെ ദേവന്മാരെയാണ്‌ 
ആരാധിക്കുന്നത്‌. അവരുമായി ചങ്ങാത്തം കൂട 
രുത്‌. അവരുടെ ദേവന്മാരെ ശുശ്രൂഷിക്കുകയോ 
ആരാധിക്കുകയോ ചെയ്യരുത്‌. അവരുടെ ദേവ 
ന്മാരുടെ നാമം ഉപയോഗിച്ചു വാഗ്ദാനങ്ങള്‍ 
ചെയ്യരുത്‌. നിങ്ങളുടെ ദൈവമാകുന്ന യഹോ 
വയെ നിങ്ങള്‍ തുടര്‍ന്നും പിന്തുടരണം. മുമ്പു 
നിങ്ങള്‍ ഇങ്ങനെ ചെയ്തിരുന്നത്‌ തുടര്‍ന്നും 
ചെയ്യേണം. 

“അനേകം ശക്തമായ മഹാ ജനതകളെ 
തോല്പിക്കാന്‍ യഹോവ നിങ്ങളെ സഹായിച്ചു. 
അവരെ യഹോവ നിര്‍ബ്ബന്ധിച്ച്‌ ദേശത്തു 
നിന്നും ഒഴിപ്പിച്ചു. നിങ്ങളെ തോല്പിക്കാന്‍ ഒരു 
രാഷ്ട്രവും ശക്തമായില്ല. 10യഹോവയുടെ 
സഹായത്താല്‍ യിസ്ധ്രായേലില്‍നിന്നുള്ള ഒരാ 
ള്‍ക്ക്‌ ആയിരം ശത്രു ഭടന്മാരെ തോല്ലിക്കാ 
നാവും. എന്തുകൊണ്ടെന്നാല്‍, നിങ്ങളുടെ ദൈ 
വമാകുന്ന യഹോവ നിങ്ങള്‍ക്കുവേണ്ടി പൊരു 
തുന്നു. അങ്ങനെ ചെയ്യാമെന്ന്‌ യഹോവ വാഗ്‌ 
ദാനം ചെയ്തു. 1അതിനാല്‍ നിങ്ങള്‍ തുടര്‍ന്നും 
നിങ്ങളുടെ ദൈവമാകുന്ന യഹോവയെ സ്നേ 
ഹിക്കേണം. 

12“യഹോവയെ അനുഗമിക്കുന്നത്‌ അവസാ 
നിപ്പിക്കരുത്‌. യിസ്രായേലിന്‍െറ ഭാഗമല്ലാത്ത 
ജനങ്ങളുമായി ചങ്ങാത്തം കൂടരുത്‌. അവരില്‍ 
നിന്ന്‌ ആരെയും വിവാഹം കഴിക്കരുത്‌. പക്ഷേ 
നിങ്ങള്‍ അവരുമായി സരഹൃദത്തിലായാല്‍, 
13നിങ്ങളുടെ ശത്രുക്കളെ തോല്ലിക്കാ൯ന്‍ നിങ്ങ 
ളുടെ ദൈവമാകുന്ന യഹോവ നിങ്ങളെ സഹാ 
യിക്കില്പ. അവര്‍ നിങ്ങള്‍ക്കൊരു കെണിയായി 
ത്തീരുകയും ചെയ്യും. അവര്‍ നിങ്ങള്‍ക്കു വേദന 
വരുത്തുകയും നിങ്ങളുടെ പാര്‍ശ്വങ്ങളില്‍ ചാട്ട 
യടിയാവുകയും കണ്ണിലെ മുള്ളാവുകയും 
ചെയ്യും. നിങ്ങള്‍ ഈ നല്ല ഭൂമിയില്‍ നിന്നും 
പുറത്താക്കപ്പെടുകയും ചെയ്യും. നിങ്ങളുടെ 
ദൈവമാകുന്ന യഹോവ നിങ്ങള്‍ക്ക്‌ ഈ ഭൂമി 
നല്‍കി. പക്ഷേ ഈ കല്പന അനുസരിക്കാതിരു 
ന്നാല്‍ നിങ്ങള്‍ക്ക്‌ ഈ ഭൂമി നഷ്‌ടപ്പെട്ടേക്കാം. 

14“എനിക്കു മരിക്കാനുള്ള സമയം ഏതാണ്ട്‌ 
അടുത്തു. യഹോവ നിങ്ങള്‍ക്കായി അനവധി 
നല്ല കാര്യങ്ങള്‍ ചെയ്തതായി നിങ്ങള്‍ അറിയു 
കയും വിശ്വസിക്കുകയും ചെയ്യുന്നു. അവന്‍െറ 
ഒരു വാഗ്ദാനത്തിലും അവന്‍ പരാജയപ്പെട്ടി 
ട്ടില്ലെന്നും നിങ്ങള്‍ക്കറിയാം. യഹോവ നമ്മോ 
ടു ചെയ്ത എല്ലാ വാഗ്ദാനങ്ങളും പാലിച്ചു. 
15യഹോവ ചെയ്ത എല്ലാ നല്ല വാഗ്ദാനങ്ങ 
ളും യാഥാര്‍ത്ഥ്യമായിരിക്കുന്നു. അതേപോലെ 
തന്നെ യഹോവയുടെ സകല താക്കീതുകളും 
യാഥാര്‍ത്ഥ്യമാകും. നിങ്ങള്‍ തെറ്റു ചെയ്താല്‍ 
നിങ്ങള്‍ക്കു ദുരിതമുണ്ടാകുമെന്ന്‌ അവന്‍ സത്യം 
ചെയ്തിരുന്നു. അവന്‍ നിനക്കു തന്ന ഈ നല്ല 











യോശുവ 23:6-24:8 


ഭൂമിയില്‍ നിന്ന്‌ നിങ്ങളെ ഒഴിപ്പിക്കുമെന്നും 
അവന്‍ വാഗ്ദാനമെടുത്തിരുന്നു. 16നിങ്ങളുടെ 
ദൈവമാകുന്ന യഹോവയുമായുള്ള കരാര്‍ 
പാലിക്കാന്‍ നിങ്ങള്‍ വിസമ്മതിച്ചാലാണ്‌ 
ഇങ്ങനെ സംഭവിക്കുക. നിങ്ങള്‍ പോയി മറ്റു 
ദൈവങ്ങളെ ശുശ്രൂഷിക്കുകയും ആരാധിക്കുക 
യും ചെയ്താല്‍ നിങ്ങള്‍ക്ക്‌ ഈ ഭൂമി നഷ്ട 
മാകും. നിങ്ങള്‍ അങ്ങനെ ചെയ്താല്‍ യഹോവ 
നിങ്ങളോടു കോപിക്കും. അപ്പോള്‍, അവന്‍ 
നിനക്കു തന്ന ഈ നല്ല ഭൂമിയില്‍ നിന്ന്‌ നിങ്ങള്‍ 
വളരെ വേഗം പുറത്താക്കപ്പെടും.” 


യോശുവ യാത്ര പറയുന്നു 
യോശുവ യിസ്രായേല്‍ ഗോത്രങ്ങളെ 
24. ശെഖേമില്‍ വിളിച്ചു കൂട്ടി. അനന്തരം 
യോശുവ മൂപ്പന്മാരെയും കുടുംബത്തലവന്മാ 
രെയും ന്യായാധിപന്മാരെയും ഉദ്യോഗസ്ഥന്മാ 
രെയും യിസ്രായേലിന്‍റെ ഭരണാധിപന്മാ 
രെയും ന്യായാധിപന്മാരെയും വിളിച്ചു. അവര്‍ 
ദൈവസമക്ഷത്തു നിന്നു. 
2അനന്തരം യോശുവ എല്ലാവരോടുമായി 
പറഞ്ഞു, “യിസ്രായേലിന്‍റെ ദൈവമാകുന്ന 
യഹോവ നിങ്ങളോടു പറയുന്നതെന്താണെന്ന്‌ 
ഞാന്‍ നിങ്ങളോടു പറയാം: 
വളരെക്കാലം മുമ്പ്‌ നിങ്ങളുടെ പൂര്‍വ്വികര്‍ 
യൂഫ്രട്ടീസുനദിയൂടെ അങ്ങേക്കരയില്‍ 
വസിച്ചു. അബ്രാഹാമിന്‍െറയും നാഹോരി 
നന്‍െറയും പിതാവായ തേരഹിനെപ്പോലെ 
യുള്ളവരെവ്പുറ്റി പറയാന്‍ ഞാനാഗ്രഹിക്കു 
ന്നു. അന്ന്‌ അവര്‍ മറ്റു ദൈവങ്ങളെ ആരാ 
ധിച്ചു. പക്ഷേ യഹോവയായ ഞാന്‍ നിങ്ങ 
ളുടെ പിതാവായ അബ്രാഹാമിനെ നദി 
യുടെ മറുകരയില്‍നിന്ന്‌ എടുത്തു. അവനെ 
ഞാന്‍ കനാനിലൂടെ നയിക്കുകയും അനേ 
കം സന്താനങ്ങളെ അവനു നല്‍കുകയും 
ചെയ്തു. അബ്രാഹാമിനു ഞാന്‍ അവന്‍െറ 
പുത്രനായ യിസ്ഹാക്കിനെ നല്‍കി. 4യിസ്‌ 
ഹാക്കിന്‌ ഞാന്‍ യാക്കോബ്‌ ഏശാവ്‌ എന്നീ 
പുത്രന്മാരെയും നല്‍കി. ഏശാവിന്‌ ഞാന്‍ 
സേയീര്‍ പര്‍വ്വതങ്ങള്‍ക്കു ചുറ്റുമുള്ള 
പ്രദേശം നല്‍കി. യാക്കോബും അവന്‍െറ 
പുത്രന്മാരും അവിടെ താമസിച്ചില്ല. അവന്‍ 
ഈജിപ്തിലേക്കു താമസിക്കാന്‍ പോയി. 
അനന്തരം ഞാന്‍ മോശെയെയും അഹ 
രോനെയും ഈജിപ്തിലേക്കയച്ചു. എന്‍െറ 
ജനതയെ ഈജിപ്തില്‍ നിന്നും പുറത്തേ 
ക്കു കൊണ്ടുവരാന്‍ ഞാന്‍ അവരോടാവശ്യ 
പ്പെട്ടു. ഈജിപ്തുകാര്‍ക്കു ഞാന്‍ അനേകം 
ദുരിതങ്ങള്‍ വരുത്തി. അനന്തരം ഞാന്‍ 
നിങ്ങളെ ഈജിപ്തില്‍നിന്നും മോചിപ്പി 
ച്ചു. അങ്ങനെ നിങ്ങളുടെ പൂര്‍വ്വികരെ 
ഞാന്‍ ഈജിപ്തില്‍നിന്നും മോചിപ്പിച്ചു. 
അവര്‍ ചെങ്കടലിലേക്കു വരികയും ഈജി 
പ്തുകാര്‍ അവരെ പിന്തുടരുകയും ചെയ്തു. 
രഥങ്ങളും കുതിരപ്പട്ടാളവും അതിലുണ്ടായി 
രുന്നു. "അതിനാല്‍ ജനങ്ങള്‍ യഹോവയായ 
എന്നോടു സഹായം അപേക്ഷിച്ചു. ഈജി 
പ്തുകാര്‍ക്ക്‌ ഞാന്‍ അനേകം ദുരിതങ്ങള്‍ 
വരുത്തുകയും ചെയ്തു. യഹോവയായ 
ഞാന്‍ അവരെ കടലുകൊണ്ട്‌ മൂടി. ഈജി 
പ്തുസേനയ്ക്ക്‌ ഞാനെന്തൊക്കെ വരുത്തി 
യെന്നതു നിങ്ങള്‍ തന്നെ കണ്ടതാണ്‌. 
അതിനുശേഷം നിങ്ങള്‍ വളരെക്കാലം മരു 
ഭൂമിയില്‍ വസിച്ചു. 8അനന്തരം ഞാന്‍ നിങ്ങ 


























യോശുവ 24:9-26 


ളെ അമോരയരുടെ ഭൂമിയിലേക്കു കൊണ്ടു 
വന്നു. യോര്‍ദ്ദാന്‍നദിയുടെ കിഴക്കായി 
രുന്നു അത്‌. അവര്‍ നിങ്ങള്‍ക്കെതിരെ യൂദ്ധം 
ചെയ്തുവെങ്കിലും അവരെ തോല്പിക്കാന്‍ 
ഞാന്‍ നിങ്ങളെ അനുവദിച്ചു. അവരെ നശി 
പ്പിക്കാനുള്ള ശക്തി ഞാന്‍ നിങ്ങള്‍ക്കു 
നല്‍കി. അപ്പോള്‍ നിങ്ങള്‍ ആ ഭൂമിയുടെ 
നിയന്ത്രണം ഏറ്റെടുത്തു. അനന്തരം 
സിപ്പോരിന്‍െറ പുത്രനായ ബാലാക്ക്‌ എന്ന 
മോവാബിലെ രാജാവ്‌ യിസ്രായേല്‍ജനത 
യ്ക്കെതിരെ യുദ്ധത്തിനൊരുങ്ങി. രാജാവ്‌ 
ബെയോരിന്റെ പുത്രനായ ബിലെയാ 
മിനെ ആളയച്ചു വരുത്തി. നിങ്ങളെ ശപി 
ക്കാന്‍ അവന്‍ ബിലെയാമിനോടാവശ്യപ്പെ 
ട്ടു. 1പക്ഷേ യഹോവയാകുന്ന ഞാന്‍ 
ബിലെയാമിനെ ചെവിക്കൊണ്ടില്ല. അതി 
നാല്‍ ബിലെയാം നിങ്ങളെ അനുഗ്രഹിച്ചു! 
അവന്‍ നിങ്ങളെ പലവട്ടം അനുഗ്രഹിച്ചു. 
ഞാന്‍ നിങ്ങളെ അവന്‍െറ കൈകളില്‍ 
നിന്നും രക്ഷിച്ചു. 

1അനന്തരം നിങ്ങള്‍ യോര്‍ദ്ദാ൯നദി കുറു 
കെ കടന്നു. നിങ്ങള്‍ യെരീഹോയിലേക്കു 
പോയി. യെരീഹോനഗരത്തിലെ ജനങ്ങള്‍ 
നിങ്ങള്‍ക്കെതിരെ യുദ്ധം ചെയ്തു. അമോ 
ര്യര്‍, പെരിസ്യർ, കനാന്യർ, ഹിത്യര്‍, ഗിര്‍ഗ്ഗ 
സയര്‍, ഹിവ്യർ, യെബുനസ്ധ്യര്‍ എന്നിവരും 
നിങ്ങള്‍ക്കെതിരെ യുദ്ധം ചെയ്തു. പക്ഷേ 
അവരെയെല്ലാം തോല്ലിക്കാന്‍ ഞാന്‍ നിങ്ങ 
ളെ അനുവദിച്ചു. 12നിങ്ങളുടെ സൈന്യം 
മുന്നോട്ടു നീങ്ങവേ അവര്‍ക്കുമുമ്പേ ഞാന്‍ 
കടന്നലുകളെ അയച്ചു. ആ കടന്നലുകള്‍ 
ജനങ്ങളെ ഓടിച്ചു. അങ്ങനെ നിങ്ങള്‍ നിങ്ങ 
ളുടെ വില്ലും വാളും ഉപയോഗിക്കാതെ 
തന്നെ ആ സ്ഥലം സ്വന്തമാക്കി. 

യഹോവയായ ഞാന്‍ ആ സ്ഥലം 
നിങ്ങള്‍ക്കു നല്‍കി. ആ ഭൂമി ലഭിക്കുന്നതിന്‌ 
നിങ്ങള്‍ അദ്ധ്വാനിച്ചില്ല. ഞാന്‍ അതു നിങ്ങ 
ള്‍ക്കു തന്നു! നിങ്ങളല്ല ആ നഗരങ്ങള്‍ പണി 
തത്‌. ഞാന്‍ അവ നിങ്ങള്‍ക്കു നല്‍കിയ 
താണ്‌. ഇപ്പോള്‍ നിങ്ങള്‍ ആ ഭൂമിയിലും 
ആ നഗരങ്ങളിലും വസിക്കുകയും ചെയു 
ന്നു. നിങ്ങള്‍ക്ക്‌ മുന്തിരിവള്ളികളുടെയും 
ഒലീവുമരങ്ങളുടെയും തോട്ടങ്ങളുണ്ട്‌. 
പക്ഷേ നിങ്ങള്‍ക്കവയില്‍ ഒന്നും നടേണ്ടിവ 
ന്നില്ല.” 





14അനന്തരം യോശുവ ജനങ്ങളോടു പറഞ്ഞു, 
“ഇപ്പോള്‍ നിങ്ങള്‍ യഹോവയുടെ വാക്കുകള്‍ 
കേട്ടു. അതിനാല്‍ നിങ്ങള്‍ യഹോവയെ ആദ 
രിക്കുകയും വിശ്വസ്തതയോടെ അവനെ 
ശുശ്രൂഷിക്കുകയും വേണം. നിങ്ങളുടെ പൂര്‍വ്വി 
കര്‍ ആരാധിച്ചിരുന്ന വ്യാജദൈവങ്ങളെ വലി 
ച്ചെറിയുക. അത്‌ യൂഫ്രട്ടീസ്നദിക്കക്കരെയും 
ഈജിപ്തിലും വളരെ പണ്ട്‌ സംഭവിച്ചതാണ്‌. 
ഇപ്പോള്‍ നിങ്ങള്‍ യഹോവയെ മാത്രമേ ശുശ്രൂ 
ഷിക്കാവൂ! 

15“പക്ഷേ യഹോവയെ ശുശ്രൂഷിക്കാന്‍ 
നിങ്ങള്‍ക്കാഗ്രഹമില്ലെന്നിരിക്കട്ടെ. നിങ്ങള്‍ 
ഇന്നു തന്നെ അതില്‍ തീരുമാനമെടുക്കണം. 
നിങ്ങള്‍ ആരെ ശുശ്രൂഷിക്കുമെന്ന്‌ ഇന്ന്‌ നിശ്ച 
യിക്കുക. നിങ്ങളുടെ പൂര്‍വ്വികര്‍ യൂഫ്രട്ടീസു 
നദിയുടെ മറുകരയില്‍ ആയിരുന്നപ്പോള്‍ ആരാ 
ധിച്ചിരുന്ന ദേവന്മാരെ നിങ്ങള്‍ ആരാധിക്കു 
മോ? അതോ ഇവിടെ ജീവിച്ചിരുന്ന അമോര്യ 











238 


രുടെ ദേവന്മാരെ നിങ്ങള്‍ ആരാധിക്കുമോ? 
നിങ്ങള്‍ തന്നെ തെരഞ്ഞെടുക്കുക. പക്ഷേ 
ഞാനും എന്‍െറ കുടുംബവും യഹോവയെ 
യാണ്‌ ശുശ്രൂഷിക്കുക!” 

16അപ്പോള്‍ ജനങ്ങള്‍ മറുപടി പറഞ്ഞു, 
“ഞങ്ങളൊരിക്കലും യഹോവയെ പിന്തുടരു 
ന്നതു നിര്‍ത്തുകയില്ല. മറ്റു ദൈവങ്ങളെ 
ഞങ്ങള്‍ ഒരിക്കലും ആരാധിക്കുകയില്ല! 17നമ്മു 
ടെയാളുകളെ ഈജിപ്തില്‍നിന്നും മോചിപ്പി 
ച്ചത്‌ ദൈവമാകുന്ന യഹോവ തന്നെ. നമ്മള്‍ 
അവിടെ അടിമകളായിരുന്നു. നമ്മെ അവിടെ 
നിന്നും മോചിപ്പിച്ചതും മറ്റു നാടുകളിലൂടെ 
സഞ്ചരിക്കവേ നമ്മെ സംരക്ഷിച്ചതും യഹോവ 
യാണ്‌. 18ഈ നാടുകളില്‍ വസിച്ചവരെ തോല്ലി 
ഓന്‍ യഹോവ നമ്മെ സഹായിച്ചു. നമ്മള്‍ 
ഇപ്പോളായിരിക്കുന്ന സ്ഥലത്തു വസിച്ചിരുന്ന 
അമോര്യരെ തോല്ലിക്കാനും യഹോവ നമ്മെ 
സഹായിച്ചു. അതിനാല്‍ ഞങ്ങള്‍ യഹോവയെ 
തുടര്‍ന്നും ശുശ്രൂഷിക്കും. കാരണം അവനാണു 
നമ്മുടെ ദൈവം.” 

3അപ്പോള്‍ യോശുവ മറുപടി പറഞ്ഞു, 
“അതു ശരിയല്ല. നിങ്ങള്‍ക്ക്‌ തുടര്‍ന്നും യഹോ 
വയെ ശുശ്രൂഷിക്കാന്‍ കഴിയില്ല. ദൈവമാകുന്ന 
യഹോവ പരിശുദ്ധനാണ്‌. മറ്റു ദൈവങ്ങളെ 
തന്‍െറ ജനത ആരാധിക്കുന്നത്‌ ദൈവം വെറു 
ക്കുകയും ചെയ്യുന്നു. നിങ്ങള്‍ അതുപോലെ 
അവനെതിരെ തിരിഞ്ഞാല്‍ അവന്‍ നിങ്ങ 
ളോടു പൊറുക്കുകയില്ല. മപക്ഷേ നിങ്ങള്‍ 
യഹോവയെ വിട്ട്‌ മറ്റു ദൈവങ്ങളെ ശുശ്രൂ 
ഷിക്കും. യഹോവ നിങ്ങള്‍ക്ക്‌ കൊടുംദൂരിത 
ങ്ങള്‍ വരുത്തുകയും ചെയ്യും. യഹോവ നിങ്ങ 
ളെ നശിപ്പിക്കും. യഹോവ നിങ്ങളോടു നന്മയു 
ള്ളവനാണ്‌, പക്ഷേ നിങ്ങള്‍ അവനെതിരെ 
തിരിഞ്ഞാല്‍ അവന്‍ നിങ്ങളെ നശിപ്പിക്കും. 
പക്ഷേ ജനങ്ങള്‍ യോശുവയോടു പറഞ്ഞു, 
“ഇല്ല! ഞങ്ങള്‍ യഹോവയെ ശുശ്രൂഷിക്കും.” 
22അനന്തരം യോശുവ പറഞ്ഞു, “നിങ്ങള്‍ക്കു 
ചുറ്റും, കൂടാതെ നിങ്ങളോടൊപ്പമുള്ളവരെയും 
നോക്കുക. യഹോവയെ ആരാധിക്കാനാണു 
നിങ്ങള്‍ തെരഞ്ഞെടുക്കപ്പെടുതെന്ന്‌ നിങ്ങളെ 
ല്ലാവരും അറിഞ്ഞു സമ്മതിക്കുന്നുവോ? നിങ്ങ 
ളെല്ലാവരും ഇതിനു സാക്ഷികളുമായിരിക്കു 
മോ?” ജനങ്ങള്‍ മറുപടി പറഞ്ഞു, “അതെ 
അതു ശരിയാണ്‌! യഹോവയെ ആരാധിക്കാന്‍ 
ഞങ്ങള്‍ തെരഞ്ഞെടുക്കപ്പെട്ടുവെന്നത്‌ ഞങ്ങ 
ളെല്ലാം കാണുന്നു.” 

2അപ്പോള്‍ യോശുവ പറഞ്ഞു, “അതിനാല്‍ 
നിങ്ങള്‍ക്കിടയിലുള്ള വ്യാജദൈവങ്ങളെ എറി 
ഞ്ഞുകളയുക. യിസ്രായേലിന്‍റെ ദൈവമാ 
കുന്ന യഹോവയെ നിങ്ങളുടെ ഹൃദയത്തില്‍ 
സ്നേഹിക്കുക.” 

24അപ്പ്പോള്‍ ജനങ്ങള്‍ യോശുവയോടു മറു 
പടി പറഞ്ഞു, “ഞങ്ങള്‍ ഞങ്ങളുടെ ദൈവമാ 
കുന്ന യഹോവയെ ശുശ്രൂഷിക്കും. ഞങ്ങള്‍ 
അവനെ അനുസരിക്കും. ”2അആതിനാല്‍ അന്ന്‌ 
യോശുവ ജനങ്ങള്‍ക്കുവേണ്ടി ഒരു കരാറുണ്ടാ 
ക്കി. ശെഖേംപട്ടണത്തില്‍ വച്ചാണ്‌ യോശുവ 
ഈ കരാറുണ്ടാക്കിയത്‌. അതവര്‍ക്കു പിന്തുട 
രാനുള്ള ഒരു നിയമമായിത്തീര്‍ന്നു. 2യോശുവ 
ഇക്കാര്യങ്ങളെല്ലാം ദൈവത്തിന്‍െറ ന്യായപ്ര 
മാണ പുസ്തകത്തില്‍ എഴുതിവച്ചു. അനന്തരം 
യോശുവ ഒരു വലിയ കല്ലു കണ്ടെടുത്തു. ഈ 
കല്പ ഈ കരാറിന്‍െറ തെളിവായിരുന്നു. അവന്‍ 
ആ ശിലയെ യഹോവയുടെ വിശുദ്ധകൂടാര 




















239 


ത്തിനടുത്തുള്ള ഒഓക്കുമരത്തിന്‍െറ ചുവട്ടില്‍ 
സ്ഥാപിച്ചു. 

27അനന്തരം യോശുവ എല്ലാ ജനങ്ങളോടും 
പറഞ്ഞു. “നമ്മള്‍ ഇന്നു പറഞ്ഞ കാര്യങ്ങള്‍ 
അനുസ്മരിക്കുന്നതിന്‌ ഈ കല്ല്‌ നിങ്ങളെ 
സഹായിക്കും. യഹോവ ഇന്നു നമ്മോടു 
സംസാരിച്ചിരുന്നപ്പോള്‍ ഈ കല്ല്‌ ഇവിടെയു 
ണ്ടായിരുന്നു. അതിനാല്‍ ഈ കല്ല്‌ ഇന്നത്തെ 
സംഭവങ്ങളെ നിങ്ങളെ ഓര്‍മ്മിപ്പിക്കുന്ന ഒന്നാ 
യിരിക്കും. അത്‌ നിങ്ങള്‍ക്കെതിരെ ഒരു സാക്ഷി 
യുമായിരിക്കും. നിങ്ങളുടെ ദൈവമാകുന്ന 
യഹോവയ്ക്കെതിരെ തിരിയുന്നതില്‍നിന്നും 
അതു നിങ്ങളെ തടയും.” 

28അനന്തരം യോശുവ അവരോടു വീട്ടി 
ലേക്കു പോകുവാന്‍ പറഞ്ഞു. അതിനാല്‍ എല്ലാ 
വരും അവരവരുടെ നാട്ടിലേക്കു മടങ്ങിപ്പോയി. 





യോശുവ മരിക്കുന്നു 

22അതിനുശേഷം നൂറ പുത്രനായ 
യോശുവ മരിച്ചു. യോശുവയ്ക്ക്‌ നൂറ്റിപ്പത്തു 
വയസ്സായിരുന്നു. 33യോശുവയെ അവന്‍െറ 
സ്വന്തം നാടായ തിമ്നാത്ത്‌-സേരഹില്‍ സംസ്‌ 
കരിച്ചു. ഗായശ്പര്‍വ്വതത്തിനു വടക്ക്‌ എഫ്രയീ 
മിലെ മലമ്പ്പ ദേശത്തായിരുന്നു അത്‌. 31യോശു 
വയുടെ ജീവിതകാലത്ത്‌ യിസ്രായേലുകാര്‍ 





യോശുവ 24:27-33 


യഹോവയെ ശുശ്രൂഷിച്ചു. യോശുവയുടെ മര 
ണശേഷവും അവര്‍ യഹോവയെ ശുശ്രൂഷിക്കു 
ന്നതു തുടര്‍ന്നു. തങ്ങളുടെ നേതാക്കള്‍ ജീവി 
ച്ചിരുന്ന കാലത്ത്‌ അവര്‍ യഹോവയെ ആരാ 
ധിക്കുന്നത്‌ തുടര്‍ന്നു. യിസ്രായേലിനുവേണ്ടി 
യഹോവ ചെയ്ത കാര്യങ്ങള്‍ കണ്ടവരായി 
രുന്നു ഈ നേതാക്കള്‍. 





യോസേഫ്‌ ജന്മനാട്ടിലേക്കു വരുന്നു 

32യിസ്രായേൽജനത ഈജിപ്തു വിട്ടപ്പോള്‍ 
യോസേഫിന്‍റെ എല്ലുകളും അവര്‍ എടുത്തി 
രുന്നു. അതിനാലവര്‍ യോസേഫിന്‍റെ എല്ലു 
കള്‍ ശെഖേമിൽ സംസ്കരിച്ചു. ശെഖേം എന്നു 
പേരുള്ള ഒരാളുടെ പിതാവായ ഹാമോരിന്‍െറ 
പുത്രന്മാരില്‍നിന്നും യാക്കോബ്‌ വാങ്ങിയ 
സ്ഥലത്ത്‌ അവര്‍ യോസേഫിനന്‍െറെ അസ്ഥി 
കുഴിച്ചിട്ടു. നൂറു കഷണം ശുദ്ധമായ വെള്ളി 
കൊടുത്താണ്‌ ആ സ്ഥലം അവന്‍ വാങ്ങിയത്‌. 
ആ സ്ഥലം യോസേഫിനന്‍െെറ പുത്രന്മാരുടേതാ 
യിരുന്നു. 

33അഹരോനന്‍െറ പുത്രന്‍ എലെയാസാര്‍ മരി 
ക്കുകയും എഫ്രയീമിലെ മലമ്പ്പദേശത്ത്‌ 
ഗിബെയയില്‍ സംസ്കരിക്കുകയും ചെയ്തു. 
എലെയാസാരിനന്‍െറ പുത്രനായ ഫീനെഹാ 
സിനു നല്‍കപ്പെട്ടതായിരുന്നു ഗിബെയാ. 


240 


ന്യായാധിപന്മാര്‍ 


യെഹൂദാ കനാന്യരോടു യുദ്ധം ചെയ്യുന്നു 

യോശുവ മരിച്ചു. അനന്തരം യിസ്ധായേലു 

കാര്‍ യഹോവയോടു പ്രാര്‍ത്ഥിച്ചു, “ഞങ്ങ 
ളില്‍ ഏതു ഗോത്രക്കാരാണ്‌ ഞങ്ങള്‍ക്കുവേണ്ടി 
ആദ്യം കനാന്യരോടു യുദ്ധം ചെയ്യാന്‍ പോകേ 
ണ്ടത്‌?” 

യഹോവ യിസ്രായേല്‍ജനതയോടു മറു 
പടി പറഞ്ഞു, “യെഹൂദയുടെ ഗോത്രക്കാര്‍ 
വേണം പോകുവാന്‍. ഈ ഭൂമി എടുക്കാന്‍ 
ഞാനവരെ അനുവദിക്കും.” 

യെഹൂദയിലെ ആളുകള്‍ ശിമെയോനന്‍െറെ 
ഗോത്രത്തില്‍പെട്ടവരോട, തങ്ങളുടെ സഹോദ 
രന്മാരോട്‌, സഹായത്തിനഭ്യര്‍ത്ഥിച്ചു. യെഹൂദ 
യിലെ ആളുകള്‍ പറഞ്ഞു, “സഹോദരന്മാരേ, 
ഞങ്ങള്‍ക്കെല്ലാവര്‍ക്കും കുറെ ഭൂമി നല്‍കാമെന്ന്‌ 
യഹോവ വാഗ്ദാനം ചെയ്തു. ഞങ്ങളുടെ 
ഭൂമിക്കു വേണ്ടിയുള്ള യുദ്ധത്തില്‍ ഞങ്ങളെ 
സഹായിച്ചാല്‍ നിങ്ങളുടെ ഭൂമിക്കു വേണ്ടി 
യുള്ള യുദ്ധത്തില്‍ ഞങ്ങളും സഹായിക്കും.” 
ശിമെയോന്‍ഗോത്രക്കാര്‍ യെഹൂദയില്‍ നിന്നു 
ള്ള തങ്ങളുടെ സഹോദരന്മാരെ യുദ്ധത്തില്‍ 
സഹായിക്കാമെന്നു സമ്മതിച്ചു. 

4്കനാന്യരെയും പെരിസ്യരെയും തോല്ലി 
ക്കാന്‍ യഹോവ യെഹൂദക്കാരെ സഹായിച്ചു. 
യെഹൂദക്കാര്‍ ബേസെക്കു നഗരത്തിലെ പതി 
നായിരം പേരെ വധിച്ചു. ബേസെക്കുനഗര 
ത്തില്‍ ബേസെക്കിലെ ഭരണാധിപനെ കണ്ടെ 
ത്തി യെഹൂദക്കാര്‍ അവനോടു യുദ്ധം ചെയ്തു. 
കനാന്യരെയും പെരിസ്യരെയും യെഹൂദക്കാര്‍ 
പരാജയപ്പെടുത്തി. 

ബേസെക്കിലെ ഭരണാധിപന്‍ രക്ഷപ്പെ 
ടാന്‍ ശ്രമിച്ചു. പക്ഷേ യെഹൂദയിലെ ജനങ്ങള്‍ 
അയാളെ പിന്തുടര്‍ന്നു പിടികൂടി. അവര്‍ അവ 
നെ പിടികൂടി കൈയിലെ പെരുവിരലുകളും 
കാലിലെ പെരുവിരലുകളും മുറിച്ചുകളഞ്ഞു. 
"അപ്പോള്‍ ബേസെക്കിലെ ഭരണാധിപന്‍ പറ 
ഞ്ഞു, “ഞാന്‍ എഴുപതു രാജാക്കന്മാരുടെ കൈ 
കളുടെയും കാലുകളുടെയും പെരുവിരലുകള്‍ 
മുറിച്ചുകളഞ്ഞു. എന്‍റെ മേശയില്‍നിന്നു 
വീണ ആഹാരക്കഷണങ്ങളായിരുന്നു അവര്‍ക്ക്‌ 
തിന്നാന്‍ കിട്ടിയത്‌. ഞാന്‍ അവരോടു ചെയ്ത 
തിനുള്ള ശിക്ഷ ദൈവം ഇപ്പോള്‍ എനിക്കു 
തന്നിരിക്കുന്നു.” യെഹൂദക്കാര്‍ ബേസെക്കിലെ 
രാജാവിനെ യെരൂശലേമിലേക്കു കൊണ്ടുപോ 
വുകയും അവന്‍ അവിടെ വച്ചു മരിക്കുകയും 
ചെയ്തു. 

യെഹൂദക്കാര്‍ യെരുശലേമിനെതിരെ യുദ്ധം 
ചെയ്ത്‌ അതിനെ പിടിച്ചെടുത്തു. യെരൂശലേം 
കാരെ വധിക്കാന്‍ യെഹൂദക്കാര്‍ തങ്ങളുടെ 
വാള്‍ ഉപയോഗിച്ചു. അനന്തരം അവര്‍ നഗരം 
ചുട്ടുകരിച്ചു കളഞ്ഞു. 

അനന്തരം യെഹൂദക്കാര്‍ കുറെ കനാന്യ 
രോടു കൂടി യൂദ്ധം ചെയ്യാന്‍ ഇറങ്ങിച്ചെന്നു. 
ആ കനാന്യർ മലമ്പ്പ ദേശത്തും നെഗവിലും 
പടിഞ്ഞാറന്‍മലഞ്ചെരിവിലും വസിച്ചിരുന്നു. 











10അനന്തരം യെഹൂദക്കാര്‍ കിര്യത്ത്‌ അര്‍ബ്ബാ 
എന്നു വിളിക്കപ്പെട്ടിരുന്ന ഹെബ്രോന്‍നഗര 
ത്തില്‍ ജീവിച്ചിരുന്ന കനാന്യരോടു യുദ്ധം 
ചെയ്യാന്‍ പുറപ്പെട്ടു. യെഹൂദക്കാര്‍ ശേശായി, 
അഹീമാ൯, തല്‍മായി എന്നിവരെ വധിച്ചു. 





കാലേബും പുത്രിയും 

1യെഹുദക്കാര്‍ അവിടംവിട്ട്‌ മുമ്പു കിര്യത്ത്‌ 
സേഫെര്‍ എന്നു വിളിക്കപ്പെട്ടിരുന്ന ദെബീര്‍ 
എന്ന നഗരത്തിലേക്കു അവിടെ താമസിക്കുന്ന 
വര്‍ക്കെതിരെ യുദ്ധത്തിനു പോയി. 1 യെഹൂദ 
ക്കാര്‍ യുദ്ധം ചെയ്തു തുടങ്ങുന്നതിനു മുമ്പ്‌ 
കാലേബ്‌ അവര്‍ക്കൊരു വാഗ്ദാനം ചെയ്തു. 
കാലേബു പറഞ്ഞു, “കിര്യത്ത്‌ സേഫെരിനെ 
ആക്രമിക്കണമെന്നാണ്‌ എന്‍െറ ആഗ്രഹം. ആ 
നഗരം ആക്രമിച്ചു പിടിച്ചടക്കുന്നവന്‍ എന്‍െറ 
പുത്രിയായ അക്സയെ ഞാന്‍ നല്‍കും. എന്‍െറ 
മകളെ വിവാഹം കുഴിക്കാന്‍ ഞാന്‍ അവനെ 
അനുവദിക്കും.” 

3കാലേബിന്‌ കെനാസ്‌ എന്നൊരു ഇളയ 
സഹോദരനുണ്ടായിരുന്നു. കെനാസിന്‌ ഒത്തീ 
യേല്‍ എന്നൊരു പുത്രനും. ഒത്നീയേല്‍ കിര്യത്ത്‌ 
സേഫെര്‍ നഗരം പിടിച്ചെടുത്തു. അതിനാല്‍ 
കാലേബ്‌ തന്‍റ പുത്രിയായ അക്സയെ 
ഒത്നീയേലിനു ഭാര്യയായി നല്‍കി. 

14അക്സ ഒത്നീയേലിനോടൊത്ത്‌ ജീവി 
ക്കാന്‍ പോയി. ഒത്നീയേല്‍ അക്സയോടു അവ 
ളുടെ പിതാവില്‍നിന്നും കുറച്ചു ഭൂമി വാങ്ങാന്‍ 
പറഞ്ഞു. അക്‌സ പിതാവിന്‍െറയടുത്തേക്കു 
പോയി. അവള്‍ കഴുതപ്പുറത്തുനിന്നും ഇറങ്ങി 
യപ്പോള്‍ കാലേബ്‌ അവളോടു ചോദിച്ചു, 
“എന്താണു കുഴപ്പം?” 
15അക്സ കാലേബിനോടു മറുപടി പറഞ്ഞു, 
എനിക്കൊരു അനുഗ്രഹം നല്‍കൂ. അങ്ങ്‌ എനി 
ക്കു നെഗവിലെ വരണ്ട മരുപ്രദേശമാണ്‌ നല്‍ 
കിയത്‌. വെള്ളമുള്ള കുറച്ചു ഭൂമി എനിക്കു 
തരൂ.” അതിനാല്‍ കാലേബ്‌ അവള്‍ ആവശ്യപ്പെ 
ട്ടതു നല്‍കി. അയാള്‍ അവള്‍ക്ക്‌ മുകളിലും 
താഴെയും ജലാശയങ്ങളുള്ള ഭൂമി നല്‍കി. 

1കേന്ൃയര്‍ പനമരങ്ങളുടെ നഗരമായ യെരീ 
ഹോ വിട്ട്‌ യെഹൂദക്കാരോടൊപ്പം പോയി. 
അവര്‍ യെഹൂദയിലെ മരുഭൂമിയിലേക്ക്‌ അവിട 
ത്തെ ജനങ്ങളോടൊത്തു വസിക്കാന്‍ പോയി. 
അത്‌ അരാദുനഗരത്തിനടുത്ത്‌ നെഗവിലായി 
രുന്നു. മോശെയുടെ അമ്മായിയപ്പനന്‍െറ കുടും 
ബത്തില്‍ നിന്നുള്ളവരായിരുന്നു കെനീയജന 
ങ്ങള്‍. 

17ഏതാനും കനാന്യര്‍ സെഫാത്തില്‍ വസി 
ച്ചിരുന്നു. അതിനാല്‍ യെഹുദയുടെയും ശിമെ 
യോനന്‍്റയും ഗോത്രക്കാര്‍ ആ കനാന്യരെ 
ആക്രമിച്ചു. അവര്‍ ആ നഗരം പൂര്‍ണ്ണമായും 
നശിപ്പിച്ചു. അതിനാല്‍ അവര്‍ ആ നഗരത്തെ 
ഹോര്‍മ്മ* എന്നു വിളിച്ചു. 

















[73 














ഹോര്‍മ്മ “പൂര്‍ണ്ണമായും നശിപ്പിച്ചു” എന്നര്‍ത്ഥം. 





241 


18യെഹൂദക്കാര്‍ ഗസ്സാനഗരവും അതിനു 
ചുറ്റിലുമുള്ള ചെറുപട്ടണങ്ങളും പിടിച്ചെടു 
ത്തു. അസ്കലോന്‍, എക്രോന്‍ എന്നീ നഗര 
ങ്ങളും അവയ്ക്കു ചുറ്റുമുള്ള ചെറുപടുണങ്ങളും 
യെഹൂദക്കാര്‍ പിടിച്ചെടുത്തു. 

യുദ്ധം ചെയ്തപ്പോള്‍ യഹോവ യെഹൂദ 
ക്കാരോടൊപ്പമായിരുന്നു. അവര്‍ മലമ്പ്രദേശം 
കയ്യടക്കി. പക്ഷേ താഴ്വരയിലെ സ്ഥലം കയ്യട 
ക്കുന്നതില്‍ യെഹൂദക്കാര്‍ ത അവി 
ടത്തുകാര്‍ക്ക്‌ ഇരുമ്പുരഥങ്ങളുണ്ടായിരുന്നു. 

7ഹെബ്രോനു സമീപമുള്ള സ്ഥലം കാലേ 
ബിനു നല്‍കാമെന്നു മോശെ വാഗ്ദാനം 
ചെയ്തിരുന്നു. അതിനാല്‍ ആ സ്ഥലം കാലേ 
ബിനന്‍െറെ കുടുംബത്തിനു നല്‍കപ്പെട്ടു. കാലേ 
ബുകാര്‍ അനാക്കിന്‍െറ മൂന്നു പുത്രന്മാരെ 
അവിടെനിന്നും ഒഴിപ്പിച്ചു. 

















ബെന്യാമീ൯ജനത യെരൂശലേമില്‍ 
താമസമാക്കുന്നു 
2ബെന്യാമീനന്‍െറെ ഗോത്രക്കാര്‍ യെരുശലേ 
മില്‍ വസിച്ചിരുന്ന യെബൂസ്യരെ പുറത്താക്കി 
യില്ല. അതിനാല്‍ ഇന്നും യെരൂശലേമില്‍ ബെ 
ന്യാമീന്‍െറ വംശക്കാര്‍ക്കിടയില്‍ യെബുസ്യരും 
വസിക്കുന്നു. 





യോസേഫിന്‍െറ ജനത ബേഥേല്‍ 
പിടിക്കുന്നു 

2223യേോസേഫിന്‍െറ ഗോത്രക്കാര്‍ മുമ്പ്‌ 
ലൂസ്‌ എന്നറിയപ്പെട്ടിരുന്ന ബേഥേല്‍ നഗര 
ത്തിനെതിരെ യുദ്ധം ചെയ്യാന്‍ പുറപ്പെട്ടു. 
യഹോവ യോസേഫിന്‍റെ ഗോത്രക്കാരോടൊ 
പ്പമുണ്ടായിരുന്നു. യോസേഫിനന്‍െറ കുടുംബ 
ക്കാര്‍ ഏതാനും ചാരന്മാരെ ബേഥഫേലിലേക്ക 
യച്ചു. ബേഥേല്‍നഗരത്തെ തോല്പിക്കാനുള്ള 
വഴി അവര്‍ ആലോചിച്ചു. 24നഗരം പരിശോധി 
ക്കവേ, ആ നഗരത്തിൽനിന്നും ഒരാള്‍ വരുന്നത്‌ 
ചാരന്മാര്‍ കണ്ടു. ചാരന്മാര്‍ അയാളോടു പറ 
ഞ്ഞു, “നഗരത്തിലേക്കുള്ള ഒരു രഹസ്യവഴി 
ഞങ്ങള്‍ക്കു കാണിച്ചു തരു. ഞങ്ങള്‍ നഗരത്തെ 
ആക്രമിക്കും. പക്ഷേ നീ ഞങ്ങളെ സഹായി 
ച്ചാല്‍ ഞങ്ങള്‍ നിന്നെ ഉപദ്രവിക്കില്ല.” 

25അയാള്‍ അവര്‍ക്ക്‌ നഗരത്തിലേക്കുള്ള ഒരു 
രഹസ്യമാര്‍ഗ്ഗം കാണിച്ചുകൊടുത്തു. ബേഥേലു 
കാരെ കൊല്ലാന്‍ യോസേഫിന്‍െറ ജനത തങ്ങ 
ളുടെ വാളുകളുപയോഗിച്ചു. പക്ഷേ തങ്ങളെ 
സഹായിച്ചവനെ അവര്‍ ഉപദ്രവിച്ചില്ല. അവ 
ന്‍െറ കുടുംബത്തെയും അവര്‍ ഉപദ്രവിചില്ല. 
അയാളെയും അയാളുടെ കുടുംബത്തെയും സ്വ 
തന്ത്രമാകാ൯ അവര്‍ അനുവദിച്ചു. 26അനന്തരം 
അയാള്‍ ഹിതൃരുടെ വാസസ്ഥലത്തു ചെന്ന്‌ 
ഒരു നഗരം നിര്‍മ്മിച്ചു. ആ നഗരത്തിന്‌ അവന്‍ 
ലൂസ്‌ എന്നു പേരുമിട്ടു. ആ നഗരം ഇന്നും 
ലൂസ്‌ എന്ന്‌ വിളിക്കപ്പെടുന്നു. 

















മറ്റു ഗോത്രക്കാര്‍ കനാന്യരോടു യുദ്ധം 
ചെയ്യുന്നു 

27ബേത്ത്‌-ശെയാന്‍, താനാക്ക്‌, ദോര്‍, മെഗി 
ദ്ദോയിബ്ലെയാം എന്നീ നഗരങ്ങളിലും അവ 
യ്ക്കു ചുറ്റുമുള്ള ചെറുപട്ടണങ്ങളിലും കനാ 
ന്യര്‍ ജീവിച്ചിരുന്നു. മനശ്ശെയുടെ ഗോത്രക്കാര്‍ 
അവരെ ആ പട്ടണങ്ങളില്‍നിന്നും പുറത്താക്കി 
യില്ല. അതിനാല്‍ കനാന്യർ അവിടെത്തന്നെ 
താമസിച്ചു. തങ്ങളുടെ വീടുകള്‍ വിട്ടുപോ 
കാന്‍ അവര്‍ വിസമ്മതിച്ചു. 28പിന്നീട്‌ യിസ്ധ്രാ 








ന്യായാധിപന്മാര്‍ 1:18-2:2 


യേല്‍ജനത ശക്തരായി വളരുകയും കനാ ന്യരെ 
അവരുടെ അടിമകളാക്കുകയും ചെയ്തു. 
അതിനാല്‍ യിസ്രായേൽജനത എല്ലാ കനാന്യ 
രെയും ആ ഭൂമിയില്‍നിന്നും നീക്കിക്കളഞ്ഞിചല്ല. 
29എഫ്രയീംഗോത്രക്കാര്‍ക്കും ഇതു തന്നെ സംഭ 
വിച്ചു. ഗേസെരില്‍ കനാന്യർ താമസിക്കുന്നു 
ണ്ടായിരുന്നു. എഫ്രയീംജനത അവിടുത്തെ 
കനാന്യരെ മുഴുവന്‍ പുറത്താക്കിയില്ല. അതി 
നാല്‍ കനാന്യര്‍ ഗേസെരില്‍ എഫ്രയീംകാരോ 
ടൊപ്പം തുടര്‍ന്നു താമസിച്ചു. 
%സെബൂലൂന്‍െറ ഗോത്രക്കാര്‍ക്കും ഇതു 
തന്നെ സംഭവിച്ചു. കിത്രോ൯ നഹലോല്‍ നഗര 
ങ്ങളില്‍ ഏതാനും കനാന്യർ വസിച്ചിരുന്നു. 
സെബൂലൂന്‍െറെ ജനത ആ കനാന്യരെ തങ്ങ 
ളുടെ ഭൂമിയില്‍നിന്നു പുറത്താക്കിയില്ല. സെ 
ബൂലൂന്‍ ഗോത്രക്കാരോടൊപ്പം ആ കനാന്യർ 
അവിടെ താമസിച്ചു. പക്ഷേ സെബൂലൂന്‍ 
ഗോത്രക്കാര്‍ അവരെ തങ്ങളുടെ അടിമകളാക്കി. 
31ആശേരിന്‍െറ ഗോത്രക്കാര്‍ക്കും ഇതു തന്നെ 
സംഭവിച്ചു. അക്കോ, സ്രീദോന്‍, അഹറ്റാബ്‌, അക്‌ 
സീബ്‌, ഹെല്‍ബാ, ആഫീക്ക്‌ രെഹോബ്നഗര 
ങ്ങളില്‍നിന്നും മറ്റുള്ളവരെ ആശേര്‍ ജനത 
പുറത്താക്കിയില്ല. 32ആശേരിന്‍െറെ ജനത ആ 
കനാന്യരെ തങ്ങളുടെ ഭൂമിയില്‍നിന്നു പുറ 
ത്താക്കിയില്പ. അതിനാല്‍ കനാന്യര്‍ ആശേ 
രിന്‍െറ ജനതയോടൊപ്പം തുടര്‍ന്നും താമസിച്ചു. 
33നഫ്താലിയുടെ ഗോത്രക്കാര്‍ക്കും ഇങ്ങനെ 
തന്നെ സംഭവിച്ചു. ബേത്ത്ശേമെള്‍്‌, ബേത്ത്‌ 
അനാത്ത്‌, എന്നീ നഗരങ്ങളില്‍നിന്നും മറ്റു 
ജനതകളെ നഫ്താലിയുടെ ജനത പുറത്താക്കി 
യില്ല. അതിനാല്‍ നഫ്താലിയുടെ ജനത ആ 
നഗരത്തിലെ ജനങ്ങള്‍ക്കിടയില്‍ത്തന്നെ താമ 
സിച്ചു. അവിടത്തെ കനാന്യര്‍ നഫ്താലി 
യുടെ ജനതയ്ക്കു വേണ്ടി അടിമപ്പണി 
ചെയ്തു. 
34അമോര്യര്‍ ദാന്‍െറ ഗോത്രക്കാരെ മലമ്പ്പദേ 
ശത്തേക്കു ഓടിച്ചുവിട്ടു. താഴ്വരയില്‍ താമ 
സിക്കാ൯ന്‍ അമോര്യര്‍ അവരെ അനുവദിക്കാത്ത 
തിനാല്‍ അവര്‍ക്ക്‌ അവിടത്തന്നെ താമസിക്കേ 
ണ്ടിവന്നു. 33ഹര്‍ഹേരെസ്‌, അയ്യാലോന്‍, ശാല്‍ 
ബിം എന്നീ പര്‍വ്വതങ്ങളില്‍ താമസിക്കാന്‍ 
അമോര്യര്‍ തീരുമാനിച്ചു. പിന്നീട്‌ യോസേഫി 
നന്‍െറെ ഗോത്രക്കാര്‍ ശക്തരായി വളര്‍ന്നു. 
അപ്പോള്‍ അവര്‍ അമോര്യരെ തങ്ങളുടെ അടിമ 
കളാക്കി. 3സ്കോര്‍പിയോണ്‍ ചുരംമുതല്‍ 
സേലയും സേലാ കഴിഞ്ഞുള്ള മലമ്പ്രദേശം 
വരെയുമായിരുന്നു അമോര്യരുടെ അതിര്‍ത്തി. 














ബോഖീമിലെ യഹോവയുടെ ദൂതന്‍ 

യഹോവയുടെ ദൂതന്‍ ഗില്‍ഗാല്‍നഗര 

ത്തില്‍നിന്നും ബോഖീംനഗരത്തിലേക്കു 
കയറിപ്പോയി. യഹോവയില്‍നിന്നുള്ള ഒരു 
സന്ദേശം ദൂതന്‍ യിസ്രായേല്‍ ജനതയോടു പറ 
ഞ്ഞു. സന്ദേശം ഇതായിരുന്നു: “നിങ്ങളെ ഞാന്‍ 
ഈജിപ്തില്‍നിന്നും കൊണ്ടുവന്നു. നിങ്ങളുടെ 
പൂര്‍വ്വികന്മാരോടു ഞാന്‍ വാഗ്ദാനം ചെയ്ത 
ഭൂമിയിലേക്കു നിങ്ങളെ ഞാന്‍ നയിച്ചു. നിങ്ങ 
ളുമായുള്ള കരാര്‍ ഞാനൊരിക്കലും ലംഘിക്കി 
ല്ലെന്ന്‌ നിങ്ങളോടു ഞാന്‍ പറഞ്ഞു. 2പക്ഷേ 
മറിച്ച്‌ ആ ഭൂമിയില്‍ വസിക്കുന്നവരുമായി 
നിങ്ങള്‍ കരാറൊന്നും ഉണ്ടാക്കരുത്‌. അവരുടെ 
യാഗപീഠങ്ങള്‍ നിങ്ങള്‍ തകര്‍ക്കണം. ഞാന്‍ 
നിങ്ങളോടങ്ങനെ പറഞ്ഞു. പക്ഷേ നിങ്ങ 
ളെന്നെ അനുസരിച്ചില്ല! 





ന്യായാധിപന്മാര്‍ 2:3-3:2 


“ഇപ്പോള്‍ ഞാന്‍ നിങ്ങളോട ഇങ്ങനെ പറ 
യുന്നു, “അവരെ ഞാന്‍ ഒരിക്കലും ഈ ഭൂമിയില്‍ 
നിന്നും ഓടിച്ചുവിടുകയില്ല. അവര്‍ നിങ്ങള്‍ 
ക്കൊരു പ്രശ്നമായിത്തീരും. അവര്‍ നിങ്ങള്‍ക്ക്‌ 
കെണികള്‍പോലെയായിരിക്കും. അവരുടെ 
വ്യാജദൈവങ്ങള്‍ നിങ്ങളെ കൂരുക്കാനുള്ള വല 
യുമായിരിക്കും.”” 

ദൂതന്‍ യിസ്രായേല്‍ജനതയ്ക്ക്‌ യഹോവ 
യില്‍ നിന്നുള്ള ഒരു സന്ദേശം നല്‍കിയതിനു 
ശേഷം ജനങ്ങള്‍ ഉച്ചത്തില്‍ നിലവിളിച്ചു. 
അതിനാല്‍ യിസ്രായേല്‍ജനത, തങ്ങള്‍ കര 
ഞ്ഞ ആ സ്ഥലത്തിനു ബോഖീം എന്നു പേരിട്ടു. 
ബോഖീമില്‍ യിസ്ര്രായേല്‍ജനത യഹോവ 
യ്ക്കു ബലികളര്‍പ്പിച്ചു. 





അനുസരണക്കേടും പരാജയവും 

അനന്തരം യോശുവ അവരെ വീട്ടിലേക്കു 
പറഞ്ഞയച്ചു. അതിനാല്‍ ഓരോ ഗോത്രക്കാരും 
അവരവരുടെ പ്രദേശങ്ങളിലേക്കു താമസി 
ക്കാന്‍ പോയി. "യോശുവ ജീവിച്ചിരുന്ന കാലം 
വരെ യിസ്രായേല്‍ജനത യഹോവയെ ശുശ്രൂ 
ഷിച്ചു. യോശുവയുടെ മരണശേഷം ജീവിച്ചി 
രുന്ന മൂപ്പന്മാരുടെ ജീവിതകാലത്തും അവര്‍ 
യഹോവയെ ശുശ്രൂഷിക്കുന്നതു തുടര്‍ന്നു. യി 
സ്രായേലുകാര്‍ക്കുവേണ്ടി യഹോവ ചെയ്ത 
മഹാകാര്യങ്ങളെല്ലാം ഈ വൃദ്ധന്മാര്‍ കണ്ടു. 
&നൂന്‍െറ പുത്രനും യഹോവയുടെ ദാസനുമായ 
യോശുവ നൂറ്റിപ്പത്താമത്തെ വയസ്സില്‍ മരിച്ചു. 
യിസ്രായേല്‍ജനത യോശുവയെ അവനു നല്‍ 
കപ്പെട്ട സ്ഥലമായ തിമ്നാത്ത്‌ ഹേരേസില്‍ 
സംസ്കരിച്ചു. ഗായശുപര്‍വ്ൃതത്തിനു വടക്ക്‌ 
എഫ്രയീമിന്‍െറ മലമ്മ്ര ദേശത്തായിരുന്നു അത്‌. 

10ആ തലമുറയുടെ മുഴുവന്‍ മരണശേഷം, 
അടുത്ത തലമുറ വളര്‍ന്നു. ഈ പുതിയ തലമുറ 
യ്ക്ക്‌ യഹോവയെപ്പറ്റിയോ യിസ്രായേല്‍ജന 
തയ്ക്കുവേണ്ടിയുള്ള യഹോവയുടെ പ്രവൃത്തി 
കളെപ്പറ്റിയോ ഒന്നുമറിയില്പായിരുന്നു. 1അതി 
നാല്‍ യിസ്രായേലുകാര്‍ തിന്മകള്‍ ചെയ്യാനും 
വ്യാജദൈവമായ ബാലിനെ ആരാധിക്കാനും 
തുടങ്ങി. യഹോവ തിന്മയെന്നു കരുതിയ കാര്യ 
ങ്ങള്‍ അവര്‍ ചെയ്തു. 12യഹോവ യിസ്രായേല്‍ 
ജനതയെ ഈജിപ്തില്‍നിന്നും പുറത്തേക്കു 
നയിച്ചു. അവരുടെ പൂര്‍വ്വികര്‍ യഹോവയെ 
ആയിരുന്നു ആരാധിച്ചിരുന്നത്‌. എന്നാല്‍ 
യിസ്രായേൽജനത യഹോവയെ ആരാധിക്കു 











242 


താമസിക്കുന്നവരുടെ ദേവന്മാരെ ആരാധിക്കാന്‍ 
തുടങ്ങിയാല്‍ അവര്‍ക്കു പരാജയമുണ്ടാകുമെന്ന്‌ 
യഹോവ അവരെ താക്കീതു ചെയ്തിരുന്നു. 





യിസ്രായേലുകാര്‍ വളരെ യാതനകളനുഭ 
വിച്ചു. 
16അനന്തരം യഹോവ ന്യായാധിപന്മാരെന്ന 


റിയപ്പെടുന്ന നേതാക്കളെ തെരഞ്ഞെടുത്തു. 
ഈ നേതാക്കള്‍ യിസ്രായേലുകാരെ അവരുടെ 
സ്വത്തുക്കള്‍ അപഹരിച്ച ശത്രുക്കളില്‍നിന്നും 
രക്ഷിച്ചു. പക്ഷേ യിസ്രായേല്‍ജനത, തങ്ങ 
ളുടെ നേതാക്കളെ അനുസരിച്ചില്ല. യിസ്ധരായേ 
ലുകാര്‍ ദൈവത്തെ വിശ്വസിക്കാതെ അന്യ 
ദൈവങ്ങള്‍ക്കു പുറകെപോയി. മുമ്പ്‌ യിസ്ധ്രാ 
യേലുകാരുടെ പൂര്‍വ്വികന്മാര്‍ യഹോവയുടെ 
കല്പനകള്‍ അനുസരിച്ചു. എന്നാലിപ്പോള്‍ 
യിസ്രായേല്‍ജനതയ്ക്ക്‌ മനം മാറ്റമുണ്ടാവു 
കയും യഹോവയെ അനുസരിക്കുന്നത്‌ അവര്‍ 
നിര്‍ത്തുകയും ചെയ്തു. 

18തിസ്രായേലിന്‍െറ ശത്രുക്കള്‍ നിരവധി 
പ്രാവശ്യം അവരോടു ദ്രോഹം ചെയ്തു. അതി 
നാല്‍ യിസ്രായേലുകാര്‍ സഹായത്തിനായി 
നിലവിളിച്ചു. ഓരോ തവണയും യഹോവ 
യ്ക്കു അവരോട്‌ ദയ തോന്നി. അപ്പോഴൊക്കെ 
അവന്‍ ജനങ്ങളെ ശത്രുക്കളില്‍ നിന്നും രക്ഷി 
ക്കാന്‍ ഓരോ ന്യായാധിപന്മാരെ അയച്ചു. 
യഹോവ എപ്പോഴും ആ ന്യായാധിപന്മാരോ 
ടൊപ്പമുണ്ടായിരുന്നു. അതിനാല്‍ ഓരോ പ്രാവ 
ശൃവും യിസ്രായേലുകാര്‍ ശത്രുക്കളില്‍നിന്നും 
രക്ഷപ്പെട്ടു. എന്നാല്‍ ഓരോ ന്യായാധിപനും 
മരിച്ചപ്പോള്‍ യിസ്രായേലുകാര്‍ വീണ്ടും പാപം 
ചെയ്യാനും വ്യാജദൈവങ്ങളെ ആരാധിക്കാനും 
ശുശ്രൂഷിക്കാനും തുടങ്ങി. തങ്ങളുടെ പൂര്‍വ്വി 
കര്‍ ചെയ്തതിനെക്കാള്‍ മോശമായി അവര്‍ 
പെരുമാറിത്തുടങ്ങി. യിസ്രായേലൂകാര്‍ കഠിന 
ഹൃദയരായിരുന്നു. തങ്ങളുടെ തിന്മ നിറഞ്ഞ 
പ്‌ കൈവിടാന്‍ അവര്‍ വൈമുഖ്യം 
കാട്ടി. 

20അതിനാല്‍ യഹോവ യിസ്രായേൽജനത 
യോടു കോപിച്ച്‌ ഇങ്ങനെ പറഞ്ഞു, “ഞാന്‍ 
അവരുടെ പൂര്‍വ്വികരുമായുണ്ടാക്കിയ കരാര്‍ 
ഈ ജനത ലംഘിച്ചിരിക്കുന്നു. അവര്‍ എന്‍െറ 
വാക്കുകള്‍ ശ്രദ്ധിച്ചില്ല. അതിനാല്‍ ഞാനി 
നിയൊരിക്കലും മറ്റു രാഷ്ട്രങ്ങളെ തോല്ലിച്ച്‌ 
അവര്‍ക്കു വഴി തെളിക്കില്പ. യോശുവ മരിച്ച 
പ്പോള്‍ മറ്റു ജനങ്ങളൊക്കെ ഈ സ്ഥലത്ത്‌ ജീവി 














ന്നത്‌ അവസാനിപ്പിച്ചു. അവര്‍ക്കു ചുറ്റും വസി 
ക്കുന്നവരുടെ വ്യാജദൈവങ്ങളെ യിസ്രായേല്‍ 
ജനത ആരാധിക്കാന്‍ തുടങ്ങി. അതു യഹോ 
വയെ കോപാകുലനാക്കി. 13യിസ്രായേല്‍ജനത 
യഹോവയെ ആരാധിക്കുന്നത്‌ ഉപേക്ഷിക്കു 
കയും ബാലിനെയും അസ്തോരെത്തിനെയും 
ആരാധിക്കാന്‍ തുടങ്ങുകയും ചെയ്തു. 
4യിസ്രായേല്‍ജനതയോട്‌ യഹോവ കോപി 
ച്ചു. അതിനാല്‍ യഹോവ യിസ്രായേല്‍ജനത 
യെ ആക്രമിക്കുന്നതിനും അവരുടെ സ്വത്തുക്കള്‍ 
പിടിച്ചെടുക്കുന്നതിനും ശത്രുക്കളെ അയച്ചു. 
യിസ്രായേലുകാരെ തോല്ലിക്കാന്‍ അവര്‍ക്കു 
ചുറ്റും ജീവിച്ചിരുന്ന ശത്രുക്കളെ യഹോവ അനു 
വദിച്ചു. യിസ്രായേല്‍ജനതയ്ക്ക്‌ തങ്ങളുടെ 
ശത്രുക്കളില്‍നിന്നും സ്വയം രക്ഷിക്കാനായില്ല. 
15യിസ്രായേലുകാര്‍ യുദ്ധത്തിനായി പോയ 
പ്പോഴൊക്കെ അവര്‍ക്കു പരാജയമായിരുന്നു. 
യഹോവ അവരുടെ പക്ഷത്തല്ലായിരുന്നതിനാ 
ലാണ്‌ അവര്‍ പരാജയപ്പെട്ടത്‌. അവര്‍ക്കു ചുറ്റും 


ച്ചിരുന്നു. അവരെ ഇവിടെ തുടരാന്‍ ഞാ൯ 
അനുവദിക്കുകയും ചെയ്യും. 2യിസ്രായേല്‍ജന 
തയെ പരീക്ഷിക്കാന്‍ ഞാന്‍ അവരെ ഉപയോ 
ഗിക്കും. യിസ്രായേല്‍ജനത തങ്ങളുടെ പൂര്‍വ്വി 
കന്മാര്‍ ചെയ്തതുപോലെ യഹോവയുടെ കല്പ 
നകളെ കാത്തുകൊള്ളുമോ എന്ന്‌ എനിക്കറി 
യണം.”2ആ ജനതകളെ അവിടെ തങ്ങാന്‍ 
യഹോവ അനുവദിച്ചു. അവരെ യഹോവ ആ 
രാജ്യത്തുനിന്നും വേഗം പുറത്താക്കിയില്പ. അവ 
രെ തോല്ലിക്കാ൯ന്‍ യോശുവയുടെ സേനയെ 
യഹോവ അനുവദിച്ചതുമില്ല. 




















യഹോവ യിസ്രായേലിന്‍െറ ഭൂമിയില്‍ 

നിന്ന്‌ മറ്റു ജനതകളെ പുറത്താക്കിയില്ല. 
യഹോവയ്ക്കു യിസ്രായേല്‍ജനതയെ പരീ 
ക്ഷിക്കണമായിരുന്നു. ഈ തലമുറയിലെ യ 
ിസ്രായേലുൂുകാര്‍ ആരും കനാന്‍ദേശം പിടി 
ക്കുന്നതിനുള്ള യുദ്ധത്തില്‍ പങ്കെടുത്തവരല്ല. 
അതിനാല്‍ അവരുടെ രാജ്യത്തു താമസിക്കു 





243 


ന്നതിന്‌ യഹോവ മറ്റു ദേശങ്ങളിലെ ജനങ്ങളെ 
അനുവദിച്ചു. (ആ യുദ്ധങ്ങളില്‍ പങ്കെടുക്കാത്ത 
യിസ്രായേലുകാരെ പഠിപ്പിക്കാനാണ്‌ യഹോ 
വയിതു ചെയ്തത്‌.) ആ ദേശത്തു താമസിക്കാന്‍ 
യഹോവ അനുവദിച്ച രാഷ്ട്രങ്ങളുടെ പേരു 
കള്‍: 3ഫെലിസ്തൃരുടെ അഞ്ചു ഭരണാധിപ 
ന്മാര്‍, കനാന്യര്‍ മുഴുവന്‍, സീദോന്‍ജനത, 
ബാല്‍ഹെര്‍മ്മോന്‍ പര്‍വ്വതംമുതല്‍ ലെബാഹ 
മാത്ത്വരെയുള്ള ലെബാനോന്‍ പര്‍വ്വതങ്ങളില്‍ 
വസിച്ചിരുന്ന ഹിവ്യർ. ദയിസ്രായേല്‍ജനതയെ 
പരീക്ഷിക്കുന്നതിന്‌ യഹോവ ആ രാഷ്ട്രങ്ങളെ 
അവിടെത്തന്നെ പാര്‍പ്പിച്ചു. യഹോവ അവ 
രുടെ പൂര്‍വ്വികര്‍ക്കു മോശെയിലൂടെ നല്‍കിയ 
കല്പനകള്‍ യിസന്ധായേല്‍ജനത അനുസരിക്കു 
മോ എന്നറിയാനാഗ്രഹിച്ചു. 
ടയിസ്രായേല്‍ജനത, കനാന്യർ, ഹിത്യര്‍, 
അമോര്യര്‍, പെരിസ്ധ്യര്‍, ഹിവ്യർ, യെബൂസ്യർ 
എന്നിവരോടൊത്തു വസിച്ചു. $യിസ്രായേലു 
കാര്‍ അവരുടെ പുത്രിമാരെ വിവാഹം കഴിച്ചു 
തുടങ്ങി. യിസ്രായേലുകാര്‍ തങ്ങളുടെ പുത്രി 
മാരെ അവരുടെ പുത്രന്മാരെ വിവാഹം കഴി 
ക്കാന്‍ അനുവദിച്ചു. യിസ്രായേലുകാര്‍ ആ ജന 
ങ്ങളുടെ ദൈവങ്ങളെ ആരാധിക്കാനും തുടങ്ങി. 








ഒത്നീയേല്‍ ആദ്യ ന്യായാധിപന്‍ 

യിസ്രായേല്‍ജനത തിന്മ ചെയ്യുന്നത്‌ 
യഹോവ കണ്ടു. അവര്‍ തങ്ങളുടെ ദൈവമാ 
കുന്ന യഹോവയെ മറക്കുകയും വ്യാജദൈവ 
ങ്ങളായ ബാല്‍, അശേരാ എന്നിവയെ ആരാധി 
ക്കുവാന്‍ തുടങ്ങുകയും ചെയ്തു. യഹോവ 
യിസ്രായേല്‍ജനതയോടു കോപിച്ചു. യിസ്രാ 
യേല്‍ജനതയെ തോല്ലിച്ച്‌ അവരെ ഭരിക്കുന്ന 
തിന്‌ യഹോവ അരാംനഹാരയീമിലെ രാജാ 
വായ കൂശ൯രിശാഥയീമിനെ അനുവദിച്ചു. 
യിസ്രായേല്‍ജനത എട്ടു വര്‍ഷം ആ രാജാവി 
ന്‍െറ ഭരണത്തിന്‍ കീഴിലായിരുന്നു. 9പക്ഷേ 
യിന്രായേല്‍ജനത സഹായത്തിനായി യഹോ 
വയോടു നിലവിളിച്ചു. അവരെ രക്ഷിക്കാന്‍ 
യഹോവ ഒരാളെ അയച്ചു. ഒത്നീയേല്‍ എന്നാ 
യിരുന്നു അയാളുടെ പേര്‌. കെനസ്‌ എന്നു 
പേരുള്ള ഒരുവന്‍െറ പുത്രനായിരുന്നു അവന്‍. 
കാലേബിന്‍െറ ഇളയസഹോദരനായിരുന്നു 
കെനസ്‌. ഒത്നീയേല്‍ യിസന്രായേൽല്‍ജനതയെ 
രക്ഷിച്ചു. യഹോവയുടെ ആത്മാവ്‌ ഒത്നീയേ 
ലില്‍ വരികയും അവന്‍ യിസ്രായേല്‍ജനത 
യുടെ ന്യായാധിപനായിത്തീരുകയും ചെയ്തു. 
ഒത്നീയേല്‍ യിസ്രായേല്‍ജനതയെ യുദ്ധത്തില്‍ 
നയിച്ചു. അരാമിലെ രാജാവായ കൂശന്‍ രിശാഥ 
യീമിനെ തോല്ലിക്കാ൯ന്‍ യഹോവ ഒത്നീയേ 
ലിനെ സഹായിച്ചു. 11അങ്ങനെ, കെനസിനന്‍െറ 
പുത്രനായ ഒത്നീയേല്‍ മരിക്കുംവരെ അവിടെ 
നാല്പതു വര്‍ഷത്തേക്കു സമാധാനം നിലനിന്നു. 








ന്യായാധിപനായ ഏഹൂദ്‌ 

12യിസ്രായേല്‍ജനത വീണ്ടും പാപം ചെയ്യു 
ന്നത്‌ യഹോവ കണ്ടു. അതിനാല്‍ യഹോവ, 
മോവാബിലെ രാജാവായ എദ്ദേദ്ദാന്‌ യിസ്ധ്രാ 
യേല്‍ജനതയെ തോല്പിക്കാനുള്ള ശക്തി നല്‍കി. 
13എഗ്ോന്‍ അമ്മോന്യരുടെയും അമാലേകൃരു 
ടെയും സഹായം ലഭിച്ചു. അവര്‍ അവനോടു 
ചേര്‍ന്ന്‌ യിസ്രായേല്‍ജനതയോടു യുദ്ധം 
ചെയ്തു. എഗ്ലോനും അവന്‍െറ സൈന്യവും 
യിസ്രായേല്‍ജനതയെ തോല്ലിക്കുകയും പന 
മരങ്ങളുടെ നഗരമായ യെരീഹോവില്‍നിന്നും 





ന്യായാധിപന്മാര്‍ 3:3-25 


അവരെ പുറത്താക്കുകയും ചെയ്തു. 4മോവാ 
ബിലെ രാജാവായ എണ്ലോ൯ യിസ്രായേല്‍ 
ജനതയെ പതിനെട്ടു വര്‍ഷം ഭരിച്ചു. 

ജനങ്ങള്‍ യഹോവയോടു നിലവിളിച്ചു. 
യഹോവ ഒരാളെ യിസ്രായേല്‍ജനതയെ സഹാ 
യിക്കാന്‍ അയച്ചു. ഏഹൂദ്‌ എന്നായിരുന്നു 
അയാളുടെ പേര്‍. എഹൂദ്‌ ഒരു ഇടങ്കയുനായി 
രുന്നു. ബെന്യാമീന്‍െറ ഗോത്രത്തില്‍ നിന്നുള്ള 
ഗേരാ എന്നയാളായിരുന്നു ഏഹൂദിന്‍െറ പിതാ 
വ്‌. യിസ്രായേലുകാര്‍ ഏഹുൂദിനെ കുറെ നികു 
തി അടയ്ക്കാന്‍ മോവാബിലെ രാജാവായ 
എഗ്ലോ൯ രാജാവിന്‍െറ അടുത്തേക്കയച്ചു. 
1ഏഹൂദ്‌ തനിക്കായി ഒരു വാള്‍ നിര്‍മ്മിച്ചു. 
ആ വാളിന്‌ രണ്ടു വായ്ത്തലയും പതിനെ 
ട്ടിഞ്ചു നീളവുമുണ്ടായിരുന്നു. ഏഹൂദ്‌ ആ വാള്‍ 
തന്‍െറ വലതു തുടയില്‍ കെട്ടിയിട്ട വസ്ത്രങ്ങ 
ള്‍ക്കടിയില്‍ മറച്ചു. 

17അങ്ങനെ ഏഹൂദ്‌, മോവാബിലെ രാജാ 
വായ എഗ്ഗോന്‍െറ അടുത്തുവരികയും നികു 
തിപ്പണം രാജാവിനു നല്‍കുകയും ചെയ്തു. 
(എന്റോ൯ വളരെ തടിച്ചുകൊഴുത്ത ഒരാളായി 
രുന്നു.) 1എഗ്ലോനു പണം കൊടുത്തതിനു 
ശേഷം ഏഹുദ്‌, പണം ചുമന്നു കൊണ്ടുവന്ന 
വരെ തിരികെ വീട്ടിലേക്കയച്ചു. അവര്‍ രാജാ 
വിറ്റ കൊട്ടാരം വിട്ടു. 9ഏഹൂദും പുറപ്പെടു. 
അവന്‍ ഗില്‍ഗാലിലെ വിഗ്രഹങ്ങള്‍ക്കടുത്തെ 
ത്തിയപ്പോള്‍, അയാള്‍ രാജാവിനെ കാണാന്‍ 
പിന്തിരിഞ്ഞു. ഏഹൂദ്‌ എഗ്ലോനോടു പറഞ്ഞു, 
“അല്ലയോ രാജാവേ, എനിക്ക്‌ അങ്ങയ്ക്ക്‌ ഒരു 
രഹസ്യസന്ദേശം തരാനുണ്ട്‌.” 

രാജാവ്‌ ഏഹൂദിനോടു ശാന്തനായിരിക്കാന്‍ 
പറയുകയും അനന്തരം തന്‍െറ ഭൂത്യന്മാരോട്‌ 
മുറിവിട്ടു പോകാന്‍ കല്പിക്കുകയും ചെയ്തു. 
20ഏഹൂദ്‌ എദ്ദ്ദോന്‍രാജാവിന്‍െറയടുത്തേക്കു 
പോയി. എഗ്റോന്‍ തന്‍െറ വേനല്‍ക്കാലകൊട്ടാ 
രത്തിന്‍െറ മുകളിലെ മുറിയില്‍ ഒറ്റയ്ക്കായി. 

അപ്പോള്‍ ഏഹൂദു പറഞ്ഞു, “ദൈവത്തില്‍ 
നിന്നും നിനക്കുള്ള ഒരു സന്ദേശമാണ്‌ എന്‍െറ 
പക്കലുള്ളത്‌.” രാജാവ്‌ തന്‍െറ സിംഹാസന 
ത്തില്‍നിന്നും എഴുന്നേറ്റ്‌ ഏഹൂദിനോട്‌ വളരെ 
അടുത്തുനിന്നു. മീരാജാവ്‌ സിംഹാസനത്തില്‍ 
നിന്നും എഴുന്നേറ്റപ്പോള്‍ ഏഹൂദ്‌ ഇടതുകൈ 
കൊണ്ട്‌ തന്‍െറ വലതുതുടയില്‍ കെട്ടിയിരുന്ന 
വാള്‍ ഉരിയെടുത്തു. എന്നിട്ട്‌ ഏഹൂദ്‌ ആ 
വാള്‍ രാജാവിന്‍െറ വയറ്റില്‍ കുത്തിയിറക്കി. 
മാവാളിന്‍െറ പിടിപോലും രാജാവിന്‍െറ വയ 
റ്റില്‍ ആഴ്ന്നിറങ്ങി. രാജാവിന്‍െറ കൊഴുപ്പ്‌ 
വാളിനെ മൂഴുവന്‍ പൊതിഞ്ഞു. അതിനാല്‍ 
ഏഹൂദ തന്‍െറ വാള്‍ എറ്റോന്‍്റെറ ശരീരത്തിലി 
ട്ടിട്ടു പോയി. കുത്തേറ്റപ്പോള്‍ എണ്ലോന്‍ തന്‍െറ 
ആമാശയത്തിന്റെ നിയന്ത്രണം വിടുകയും 
മലം പുറത്തേക്കു വരികയും ചെയ്തു. 22ഏഹൂദ്‌ 
മുറിയില്‍നിന്നും പുറത്തിറങ്ങുകയും തനിക്കു 
പിന്നിലുള്ള എല്ലാ വാതിലുകളും അടച്ചുപൂട്ടു 
കയും ചെയ്തു. 

24ഏഹുദ്‌ അവിടം വിട്ടതിനെ തുടര്‍ന്ന്‌ ഭൃത്യ 
ന്മാര്‍ മടങ്ങിവന്നു. മുറിയിലേക്കുള്ള വാതിലു 
കള്‍ പൂട്ടിയിരിക്കുന്നത്‌ അവര്‍ കണ്ടു. അതി 
നാല്‍ ഭൃത്യന്മാര്‍ പറഞ്ഞു, “രാജാവ്‌ Se 
തന്‍െറ കുളിമുറിയില്‍ ആയിരിക്കും.” 25അതിനാ 
ലവര്‍ വളരെ നേരം കാത്തിരുന്നു. രാജാവ്‌ 
വാതിലുകള്‍ തുറന്നില്ല. ഒടുവില്‍ അവര്‍ക്കു 
വേവലാതിയായി. അവര്‍ താക്കോലെടുത്ത്‌ 
മുറി തുറന്നു. അവര്‍ അകത്തേക്കു കയറിയ 






































ന്യായാധിപന്മാര്‍ 3:26-4:15 


പ്പോള്‍ തങ്ങളുടെ രാജാവ്‌ നിലത്തു മരിച്ചു 
കിടക്കുന്നതാണ്‌ കണ്ടത്‌. 

26ഭൂത്യന്മാര്‍ രാജാവിനെ കാത്തുനില്‍ക്കവേ 
ഏഹൂദിനു രക്ഷപ്പെടാനുള്ള സമയം ലഭിച്ചു. 
അവന്‍ വിഗ്രഹങ്ങളെയും കടന്ന്‌ സെയീരാ 
എന്നൊരു സ്ഥലത്തേക്കു പോയി. 2’ അയാള്‍ 
സെയീരാ എന്നു പേരായ സ്ഥലത്തെത്തി. അന 
ന്തരം എഫ്രയീമിലെ മലമ്പ്പദേശത്ത്‌ ഏഹുദ്‌ 
ഒരു കാഹളം മുഴക്കി. യിസ്രായേല്‍ജനത കാഹ 
ളം കേട്ട്‌ മലയില്‍നിന്ന്‌ ഏഹൂദിന്‍െറ നേതൃത്വ 
ത്തില്‍ ഇറങ്ങി വന്നു. 28ഏഹൂദ്‌ യിസ്രായേല്‍ 
ജനതയോടു പറഞ്ഞു, “എനിക്കു പിന്നാലെ 
വരിക! നമ്മുടെ ശത്രുക്കളായ മോവാബുകാരെ 
തോല്ലിക്കാ൯ന്‍ യഹോവ നമ്മെ സഹായിച്ചിരി 
ക്കുന്നു.” അതിനാല്‍ യിസ്രായേൽജനത ഏഹൂ 
ദിനെ പിന്തുടര്‍ന്നു. യോര്‍ദ്ദാ൯നദി അനായാ 
സം കടക്കാനാവുന്ന സ്ഥലങ്ങളുടെയെല്ലാം 
നിയന്ത്രണം ഏറ്റെടുക്കാന്‍ അവര്‍ ഏഹൂദിനെ 
അനുഗമിച്ചു. പിന്നെ, മോവാബിന്‍െറ നിയന്ത്ര 
ണം പിടിച്ചെടുക്കാന്‍ ആ ദേശത്തേക്കും 
പോയി. ആ സ്ഥലങ്ങള്‍ മോവാബുവരെയു 
ണ്ടായിരുന്നു. യോര്‍ദ്ദാന്‍നദി കുറുകെ കടക്കാന്‍ 
യിസ്രായേല്‍ജനത ആരെയും അനുവദിച്ചില്ല. 
ശക്തരും ധൈര്യശാലികളുമായ പതിനായിരം 
മോവാബുകാരെ യിസ്രായേല്‍ജനത വധിച്ചു. 
ഒരു മോവാബുകാരന്‍പോലും രക്ഷപ്പെട്ടില്ല. 
30അങ്ങനെ ആ ദിവസം തന്നെ യിസ്രായേല്‍ 
ജനത മോവാബ്യരുടെമേല്‍ ഭരണമാരംഭിച്ചു. ആ 
സ്ഥലത്ത്‌ എണ്‍പതു വര്‍ഷക്കാലത്തേക്കു സമാ 
ധാനം പുലരുകയും ചെയ്തു. 














ന്യായാധിപനായ ശംഗര്‍ 
31ഏഹൂദ്‌ യിസ്രായേല്‍ജനതയെ രക്ഷിച്ച 
തിനുശേഷം മറ്റൊരാളും യിസ്രായേലിനെ 
സഹായിച്ചു. അനാത്തിന്‍െറ പുത്രനായ ശംഗ 
രായിരുന്നു അത്‌. കാളത്തോട്ടികള്‍ ഉപയോഗി 
ച്‌ അവന്‍ അറുന്നൂറു ഫെലിസ്ത്ൃരെ വധിച്ചു. 


ന്യായാധിപയായ ദെബോരാ 

ഏഹൂദ്‌ിന്‍െറ മരണശേഷം, യഹോവ തിന്മ 
യെന്നു പറഞ്ഞിട്ടുള്ള കാര്യങ്ങള്‍ യിസ്രധരാ 
യേല്‍ജനത വീണ്ടും ചെയ്തു. 2അതിനാല്‍ 
യഹോവ യിസന്രായേല്‍ജനതയെ തോല്ലിക്കാന്‍ 
കനാനിലെ രാജാവായ യാബീനെ അനുവദി 
ച്ചു. ഹാസോര്‍ എന്നുപേരായ ഒരു നഗരത്തില്‍ 
അവന്‍ ഭരണം നടത്തി. യാബീന്‍രാജാവിന്‍െറ 
സൈന്യാധിപന്‍ സീസെരാ എന്നൊരാളായിരു 
ന്നു. ഹാരോശെത്ത്‌ ഹഗ്ഗോയീം എന്നൊരു പട്ട 
ണത്തിലായിരുന്നു സീസെരാ വസിച്ചിരുന്നത്‌. 
സീസെരയ്ക്ക്‌ തൊള്ളായിരം ഇരുമ്പുരഥങ്ങളു 
ണ്ടായിരുന്നു. അയാള്‍ യിസ്രായേല്‍ജനത 
യോടു ഇരുപതു വര്‍ഷക്കാലം വളരെ ക്രൂരമായി 
പെരുമാറുകയും ചെയ്തു. അതിനാല്‍ അവര്‍ 
സഹായത്തിനായി ദൈവത്തോടു നിലവി 
ളിച്ചു. 
4ദെബോര എന്നു പേരായ ഒരു പ്രവാചകി 
അവിടെയുണ്ടായിരുന്നു. ലപ്പീദോത്ത്‌ എന്നു 
പേരായ ഒരാളുടെ ഭാര്യയായിരുന്നു അവള്‍. 
അപ്പോള്‍ അവളായിരുന്നു യിസ്രായേലിലെ 
ന്യായാധിപ. ഒരു ദിവസം ദെബോരയുടെ 
പനമരത്തിനു ചുവട്ടിലിരിക്കുകയായിരുന്നു 
ദെബോരാ. അപ്പോള്‍ യിസന്രായേല്‍ജനത 
അവളെ സമീപിച്ച്‌ സീസെരയോടു എന്തു 








244 


ചെയ്യണമെന്നു ചോദിച്ചു. ദെബോരയുടെ 
പനമരം നിന്നിരുന്നത്‌ എഫ്രയീമിലെ കുന്നിന്‍ 
പ്രദേശത്ത്‌ രാമാ, ബേഥേല്‍ നഗരങ്ങള്‍ക്കിടയി 
ലായിരുന്നു. ദൈബോരാ ബാരാക്ക്‌ എന്നു 
പേരായ ഒരാള്‍ക്ക്‌ ഒരു സന്ദേശം അയച്ചു. തന്നെ 
വന്നു കാണാന്‍ അവള്‍ അയാളോടു ആവശ്യ 
പ്പെട്ടു. അബീനോവാ എന്നു പേരായ ഒരാളുടെ 
പുത്രനായിരുന്നു ബാരാക്ക്‌. നഫ്താലിയുടെ 
പ്രദേശത്തുള്ള കേദെശ്‌ എന്ന സ്ഥലത്തായി 
രുന്നു ബാരാക്ക്‌ ജീവിച്ചിരുന്നത്‌. ദെബോരാ 
ബാരാക്കിനോടു പറഞ്ഞു, “യിസ്രായേലിന്‍െറ 
ദൈവമാകുന്ന യഹോവ നിന്നോടു കല്ലിക്കു 
ന്നു, “നഫ്താലിയുടെയും സെബൂലൂന്‍െറയും 
ഗോത്രത്തില്‍ നിന്ന്‌ പതിനായിരം പേരെ 
സംഘടിപ്പിക്കുക. അവരെ താബോര്‍പര്‍വ്വത 
ത്തിലേക്കു നയിക്കുക. ?യാബീന്‍രാജാവിനന്‍െറ 
സൈന്യാധിപന്‍ സീസെരയെ ഞാന്‍ നിന്‍െറ 
അടുത്തേക്കെത്തിക്കാം. സീസെരയേയും അവ 
ന്‍െറ രഥങ്ങളെയും അവന്‍െറ സൈന്യത്തെ 
യും ഞാന്‍ കീശോന്‍നദിയിലേക്കു വരുത്താം. 
അവിടെവച്ച്‌ സീസെരയെ തോല്പിക്കാന്‍ ഞാന്‍ 
നിന്നെ സഹായിക്കാം.” 8അപ്പോള്‍ ബാരാക്ക്‌, 
ദെബോരയോടു പറഞ്ഞു, “നീയും ഞങ്ങളോ 
ടൊപ്പം വരുമെങ്കില്‍ ഞാന്‍ പോയി ഇങ്ങനെ 
ചെയ്യാം. എന്നാല്‍ നീ എന്നോടൊപ്പം വരാതിരു 
ന്നാല്‍ ഞാന്‍ പോകില്ല.” 

തീര്‍ച്ചയായും ഞാന്‍ നിന്നോടൊത്തു 
വരാം.”ദെബോരാ മറുപടി പറഞ്ഞു. “എന്നാല്‍ 
നിന്‍െറ മനോഭാവം മൂലം സീസെരാ തോല്ലിക്ക 
പ്പെടുമ്പോള്‍ നീ ആദരിക്കപ്പെടില്ല. യഹോവ 
സീസെരയെ തോല്ലിക്കാന്‍ ഒരു സ്ത്രീയെ 
നിയോഗിക്കും.” 

അതിനാല്‍ ദെബോരാ ബാരാക്കിനോടൊചല്പം 
കേദെശുനഗരത്തിലേക്കു പോയി. 1കേദെശു 
നഗരത്തില്‍, സെബൂലൂന്‍, നഫ്താലിഗോത്ര 
ക്കാരെ ബാരാക്ക്‌ വിളിച്ചുകൂട്ടി. ഈ ഗോത്രങ്ങ 
ളില്‍നിന്നും പതിനായിരം പുരുഷന്മാരെ ബാരാ 
ക്ക്‌ തന്‍െറ കൂടെ പോകാന്‍ വിളിച്ചുകൂട്ടി. 
ദെബോരയും ബാരാക്കിനോടൊപ്പം പോയി. 

1കേന്യനായ ഹേബെര്‍ എന്നു പേരായ 
ഒരാളുണ്ടായിരുന്നു. ഹേബെര്‍ മറ്റു കേന്യരെ 
വിട്ടുപോയി. (മോശെയുടെ ഭാര്യാസഹോദര 
നായിരുന്ന ഹോബാബിനന്‍െറ പിന്‍ഗാമികളാ 
യിരുന്നു കേന്ര്‍.) ഹേബെര്‍ സാനന്നീം എന്ന 
സ്ഥലത്ത്‌ ഓക്കുമരങ്ങളുടെ സമീപം തന്‍െറ 
വീടു ഉണ്ടാക്കി. സാനന്നീം കേദെശിനടുത്തുള്ള 
ഒരു സ്ഥലമായിരുന്നു. 

2അബീനോവാബിനന്‍െറ പുത്രനായ 
ബാരാക്ക്‌ താബോര്‍പര്‍വ്ൃതത്തിലുണ്ടെന്ന്‌ 
ആരോ സീസെൌെരയോടു പറഞ്ഞു. 13അതിനാല്‍ 
സീസെരാ തന്‍റെ തൊള്ളായിരം ഇരുമ്പുരഥ 
ങ്ങളും em തന്റെ സേനയേയും 
അയാള്‍ സംഘടി പ്പിച്ചു. അവര്‍ ഹരോശെത്ത്‌ 
ഹഗ്ഗോയീമില്‍നിന്നും കീശോന്‍നദിയിലേക്കു 
പോയി. 

14അപ്പ്പോള്‍ ദെബോരാ ബാരാക്കിനോടു പറ 
ഞ്ഞു, “ഇന്ന്‌ സീസെരയെ തോല്പിക്കാന്‍ 
യഹോവ നിന്നെ സഹായിക്കും. യഹോവ 
നിങ്ങള്‍ക്കു വഴി മുമ്പു തന്നെ തെളിച്ചിരിക്കുന്നു 
വെന്ന്‌ തീര്‍ച്ചയായും നിനക്കറിയാം.” അതി 
നാല്‍ ബാരാക്ക്‌ പതിനായിരം പേരെ താബോര്‍ 
പര്‍വ്വതത്തില്‍ നിന്നും താഴേക്കു നയിച്ചു. ബാ 
രാക്കും സൈന്യവും സീസെരയെ ആക്രമിച്ചു. 
യുദ്ധത്തിനിടയില്‍ യഹോവ സീസെരയെയും 























245 


അവന്റ സൈന്യത്തെയും രഥങ്ങളെയും 
ആശയക്കുഴപ്പത്തിലാക്കി. എന്താണു ചെയ്യേണ്ട 
തെന്ന്‌ അവര്‍ക്കറിയാതെയായി. അതിനാല്‍ 
ബാരാക്കും സൈന്യവും സീസെരയെ തോല്ലി 
ച്ചു. പക്ഷേ സീസെരാ തന്‍െറ രഥത്തില്‍ 
നിന്നും ഇറങ്ങി ഓടി. 1ബാരാക്ക്‌ സീസെര 
യുടെ സൈന്യത്തോടു ഏറ്റുമുട്ടല്‍ തുടര്‍ന്നു. 
ബാരാക്കും അവന്‍െറ സൈന്യവും സീസെര 
യെയും രഥങ്ങളെയും സൈന്യത്തെയും ഹരോ 
ശെത്ത്‌ ഹഗ്ഗോയീംവരെ ഓടിച്ചു. ബാരാക്കും 
സൈന്യവും തങ്ങളുടെ വാളുകള്‍കൊണ്ട്‌ 
സീസെരയുടെ സൈന്യത്തെ വധിച്ചു. 
സീസെരയുടെ സൈന്യത്തില്‍ ഒരുവനെപ്പോ 
ലും ജീവനോടെ വിട്ടില്ല. 

പക്ഷേ സീസെരാ ദൂരത്തേക്കോടിപ്പോയി. 
അവന്‍, യായേല്‍ എന്നുപേരായ സ്ത്രീ താമ 
സിച്ച കൂടാരത്തിലേക്കു ചെന്നു. ഹേബെര്‍ 
എന്നു പേരായ ഒരാളുടെ ഭാര്യയായിരുന്നു 
യായേല്‍. അവന്‍ ഒരു കേന്ൃനായിരുന്നു. 
ഹേബെറിന്‍െറ കുടുംബം ഹാസോരിലെ രാജാ 
വായ യാബീനുമായി സമാധാനത്തിലായി 
രുന്നു. അതിനാലാണ്‌ സീസെരാ യായേ 
ലിന്‍െറ കൂടാരത്തിലേക്കോടിയത്‌. 18സീസെരാ 
വരുന്നതു കണ്ട്‌ യായേല്‍ പുറത്തേക്കിറങ്ങി 
ച്ചെന്നു. യായേല്‍ സീസെരയോടു പറഞ്ഞു, 
“പ്രഭോ, എന്‍െറ കൂടാരത്തിനുള്ളിലേക്കു വന്നാ 
ലും. അകത്തേക്കു വരൂ. ഭയപ്പെടേണ്ട.” അതി 
നാല്‍ സീസെരാ യായേലിനന്‍െറെ കൂടാരത്തി 
ലേക്കു പ്രവേശിക്കുകയും അവര്‍ അയാളെ ഒരു 
പരവതാനികൊണ്ട്‌ മൂടുകയും ചെയ്തു. 
19സീസെരാ, യായേലിനോടു പറഞ്ഞു, 
എനിക്കു ദാഹിക്കുന്നു. എനിക്കു കുടിക്കാന്‍ 
ദയവായി അല്പം വെള്ളം തരൂ.” മൃഗത്തിന്‍റെ 
തോലുകൊണ്ടുണ്ടാക്കിയ ഒരു കൂപ്പി യായേലി 








[73 


ന്യായാധിപന്മാര്‍ 4:16-5:15 


ജനത കനാനിലെ രാജാവായ യാബീനെ 
തകര്‍ത്തു. 


ദെബോരയുടെ ഗാനം 

യിസ്രായേല്‍ജനത സീസെരയെ തോല്ലി 

ച്ച ദിവസം ദെബോരയും അബീനോവാ 
മിന്‍റെ പുത്രന്‍ ബാരാക്കും ഈ ഗാനം പാടി: 

യിസ്രായേലുകാര്‍ യുദ്ധത്തിനൊരുങ്ങി. 
അവര്‍ സ്വയം യുദ്ധത്തിനു പോയി! യഹോ 
വയെ സ്തുതിപ്പിന്‍! 
രാജാക്കന്മാരേ ശ്രദ്ധിക്കൂ. ഭരണാധിപന്മാരേ 
ശ്രദ്ധിക്കൂ. ഞാന്‍ പാടാം. ഞാന്‍ സ്വയം യഹോ 
വയ്ക്കു പാടാം. യിസ്രായേലിന്‍െറ ദൈവമാ 
കുന്ന യഹോവയ്ക്കു ഞാന്‍ സംഗീതോപകര 
ണങ്ങള്‍ മീട്ടും യഹോവേ, മുമ്പ്‌ നീ സേയീ 
രില്‍നിന്നു വന്നു. നീ ഏദോമില്‍നിന്നു പ്രദക്ഷി 
ണം നടത്തിയപ്പോള്‍ ഭൂമി വിറച്ചു. ആകാശം 
വര്‍ഷിച്ചു. മേഘങ്ങള്‍ ജലം പൊഴിച്ചു. “സീനാ 
യിപര്‍വ്ൃവതത്തിന്‍െറെ ദൈവമാകുന്ന യഹോവ 
യ്ക്കു മുമ്പില്‍, യിസ്രായേലിന്‍െറ ദൈവമാ 
കുന്ന യഹോവയ്ക്കു മുമ്പില്‍ മലകള്‍ വിറച്ചു! 
അനാത്തിന്‍െറ പുത്രനായ ശംഗരിന്‍െറ കാല 
ത്തും യായേലിനന്‍െറ കാലത്തും പ്രധാനനിര 
ത്തുകള്‍ ശൂന്യമായിരുന്നു. വാണിഭസംഘങ്ങളും 
യാത്രക്കാരും പിന്‍പാതകളിലൂടെയാക്കി 
സഞ്ചാരം. "ഭടന്മാരുണ്ടായിരുന്നില്ല. ദെബോരാ, 
നീ വരുംവരെ, യിസ്രായേലിന്‍റെ അമ്മയായി 
നീ വരുംവരെ യിസ്രായേലില്‍ ഭടന്മാരുണ്ടായി 
രുന്നില്ല. &ണഗരകവാടങ്ങളില്‍ പോരാടുവാന്‍ 
ദൈവം പുതിയ നേതാക്കളെ തെരഞ്ഞെടുത്തു. 
യിസ്രായേല്‍സേനയിലെ നാല്പതിനായിരം ഭട 
ന്മാരില്‍ ഒരുവനും ഒരു പരിചയോ കുന്തമോ 
ഉണ്ടായിരുന്നില്ല. "എന്‍െറ ഹൃദയം യുദ്ധത്തിനു 
സ്വയം പുറപ്പെടുന്ന യിസ്രായേലിന്‍റെ സേ 





























നുണ്ടായിരുന്നു. അവള്‍ ആ കുപ്പിയില്‍ പാല്‍ 
സൂക്ഷിച്ചിരുന്നു. യായേല്‍ സീസെരയ്ക്ക്‌ 
അതില്‍നിന്നും കുറെ പാല്‍ കൊടുത്തു. അന 
ന്തരം അവള്‍ സീസെരയെ മൂടി. 
20അനന്തരം സീസെരാ യായേലിനോടു പറ 
ഞ്ഞു, “നീ ചെന്ന്‌ കൂടാരത്തിനെറ കവാടത്തി 
ങ്കല്‍ നില്‍ക്കുക. ആരെങ്കിലും വന്ന്‌ “അകത്താ 
രെങ്കിലും ഉണ്ടോ?” എന്നു നിന്നോടു ചോദി 
ച്ചാല്‍, “ഇല്ല” എന്നു മറുപടി പറയുക.” 
2പക്ഷേ യായേല്‍ ഒരു കൂടാരക്കുറ്റിയും ചുറ്റി 
കയും കണ്ടെടുത്തു. അവള്‍ ശാന്തയായി 
സീസെരയുടെ അടുത്തേക്കു പോയി. യായേല്‍ 
സീസെരയുടെ തലയില്‍ കൂടാരക്കൂറ്റിവച്ച്‌ 
ചുറ്റിക കൊണ്ടടിച്ചു. കൂടാരക്കൂറ്റി സീസെര 
യുടെ തലയിലൂടെ തുളച്ചുകയറി നിലത്തു 
തറഞ്ഞു! സീസെരാ മരണമടഞ്ഞു. 
ec ബാരാക്ക്‌ സീസെരയെ 
അന്വേഷിച്ചവിടെയെത്തി. യായേല്‍ ബാരാ 
ക്കിനെ കാണാന്‍ പുറത്തേക്കു ചെന്നുപറഞ്ഞു, 
“അകത്തേക്കു വരൂ. അങ്ങ്‌ അന്വേഷിക്കുന്ന 
വനെ ഞാന്‍ കാണിച്ചു തരാം.” അതിനാല്‍ 
ബാരാക്ക്‌ യായേലിനോടൊപ്പം കൂടാരത്തിലേ 
ക്കു കയറി. അവിടെ, കൂടാരക്കുറ്റി തലയുടെ 
വശത്തുകൂടി തുളഞ്ഞുകയറി മരിച്ച നിലയില്‍ 
സീസെരാ കിടക്കുന്നത്‌ ബാരാക്ക്‌ കണ്ടു. 
23അന്നു തന്നെ യിസ്രായേല്‍ജനതയ്ക്കു 
വേണ്ടി ദൈവം കനാനിലെ രാജാവായ യാബീ 
നെ തോല്ലിച്ചു. 24അങ്ങനെ കനാനിലെ രാജാ 
വായ യാബീനെ തോല്ലിക്കുംവരെ യിസ്രായേല്‍ 
ജനത ശക്തമായി. അവസാനം യിസ്രായേല്‍ 














നാപതികളോടൊപ്പം ആകുന്നു അവര്‍ യഹോ 
വയെ വാഴ്ത്തുവി൯! 1വെള്ളക്കഴുതപ്പുറത്തു 
പോകുന്നവരേ, ജീനി വിരിപ്പിനു* മേല്‍ ഇരി 
ക്കുന്നവരേ, വഴിയെ നടക്കുന്നവരേ, നിങ്ങള്‍ 
ശ്രദ്ധിക്കുക, മൃഗങ്ങളുടെ ജലധാരകളില്‍ ഇല 
ത്താളത്തിന്‍െറ സംഗീതം നാം കേള്‍ക്കുന്നു. 
യഹോവയുടെ വിജയങ്ങളെപ്പറ്റി, യഹോവയു 
ടെയും യിസ്രായേലിലെ അവന്‍െറ സേനയേ 
യുംപറ്റി ജനങ്ങള്‍ പാടുന്നു. യഹോവയുടെ 
ജനത നഗരകവാടങ്ങളില്‍ പോരാടുന്നു. അവര്‍ 
വിജയിച്ചു! 12ഉണരൂ, ഉണരൂ ദെബോരാ! ഉണരു, 
ഉണരു, ഗാനം പാടു! എഴുന്നേല്‍ക്കൂ ബാരാക്ക്‌! 
അബീ നോവാമിന്‍െറ പുത്രാ, നിന്‍െറ ശത്രു 
ക്കളെ ചെന്ന്‌ പിടികൂട! 

യിസ്രായേലിലെ വീരന്മാര്‍ക്ക്‌ യഹോവ 
വിജയം നല്‍കി. യിസ്രായേലില്‍ അവശേഷി 
ക്കുന്നവര്‍ ശക്തന്മാര്‍ക്കുമേല്‍ വിജയികളായിരി 
ക്കുന്നു. 4എഫ്രയീംകാര്‍ അമാലേക്കിന്‍െറ 
കുന്നി൯പ്രദേശങ്ങളില്‍ * നിന്നു വന്നു. ബെ 
ന്യാമീന്‍, അവര്‍ നിന്നെയും നിന്‍െറ ജനത 
യേയും പിന്തുടര്‍ന്നു. മാഖീരിന്‍െറ കുടുംബ 
ത്തില്‍നിന്നും സേനാധിപന്മാരുണ്ടായിരുന്നു. 
സെബുൂലൂന്‍െറ ഗോത്രത്തില്‍നിന്നുള്ള നേതാ 
ക്കള്‍ തങ്ങളുടെ ഓട്ടുവടികളുമായി വന്നു. 
15യിസ്റ്റാഖാരിന്‍െറ നേതാക്കന്മാര്‍ ദെബോര 
യോടൊപ്പം. യിസ്സാഖാരിന്‍െറ കുടുംബം ബാ 








ജീനി വിരിപ്പ്‌ എബ്രായഭാഷയിലുള്ള അര്‍ത്ഥം 
വ്യക്തമല്ല. 


അമാലേക്കിന്‍െറ കുന്നിന്‍ പ്രദേശം 
ഗോത്രം വാസമുറപ്പിച്ച പ്രദേശം. 


എഫ്രയീം 





ന്യായാധിപന്മാര്‍ 5:16-6:9 


ലാക്കിനോട്‌ സത്യസന്ധരായിരുന്നു. അവര്‍ 
താഴ്വരയിലേക്കു പ്രദക്ഷിണം നടത്തി. 
രൂബേന്‍, നിന്‍െറ സേനാവിഭാഗങ്ങളില്‍ ധൈ 
രൃശാലികളായ അനേകം ഭടന്മാരുണ്ട്‌. 1അതി 
നാല്‍ നിങ്ങളെന്തിനാണ്‌ നിങ്ങളുടെ തൊഴുത്തു 
കളുടെ ഭിത്തികള്‍ക്കരികിലിരുന്നത്‌? രൂബേ 
ന്‍െറ ധീരന്മാരായ ഭടന്മാര്‍ യുദ്ധത്തെപ്പറ്റി 
വേവലാതിപ്പെട്ടു. പക്ഷേ അവര്‍ തങ്ങളുടെ 
ആടുകള്‍ക്കായി വായിച്ച സംഗീതം ശ്രദ്ധിച്ചു 
കൊണ്ട്‌ വീട്ടിലിരുന്നു. ഗ്രിലെയാദിന്‍െറ ജന 
ങ്ങള്‍ യോര്‍ദ്ദാന്‍നദിയുടെ മറുകരയില്‍ തങ്ങ 
ളുടെ പാളയത്തില്‍ തങ്ങി. ദാ൯ജനമേ, നിങ്ങള്‍ 
ക്കായി, നിങ്ങളെന്തിനാണ്‌ നിങ്ങളുടെ കപ്പലു 
കള്‍ക്കരികില്‍ തങ്ങിയത്‌? ആശേരിന്‍െറ കുടും 
ബം കടല്‍ത്തീരത്തു തങ്ങി. അവര്‍ തങ്ങളുടെ 
സുരക്ഷിതതുറമുഖങ്ങളില്‍ താവളമടിച്ചു. 
പക്ഷേ സെബൂലൂനന്‍െറയും നഫ്താലിയുടെ 
യും ജനത ആ കുന്നുകളില്‍ തങ്ങളുടെ ജീവന്‍ 
അപകടപ്പെടുത്തി പോരാടി. 

19രാജാക്കന്മാര്‍ യുദ്ധത്തിനു വന്നു. കനാ 
നിലെ രാജാക്കന്മാര്‍ മെഗീദ്ദോജലാശയത്തിന 
ടുത്ത്‌ താനാക്കുനഗരത്തില്‍ യൂദ്ധം ചെയ്തു. 
എന്നാല്‍ അവര്‍ നിധികളൊന്നും സ്വന്തം ഭവന 
ത്തിലേക്കു കൊണ്ടുപോയില്ല! 2സ്വര്‍ഗ്ഗത്തില്‍ 
നിന്നും നക്ഷത്രങ്ങള്‍ പൊരുതി. അവരുടെ പാത 








246 


കയാണെന്നും എനിക്കുറപ്പുണ്ട്‌. ആ സാധന 
ങ്ങള്‍ അവര്‍ തങ്ങള്‍ക്കിടയില്‍ വീതം വയ്ക്കു 
ന്നു! ഓരോ ഭടനും ഒന്നോ രണ്ടോ പെണ്‍കുട്ടി 
കളെ വീതം എടുക്കുന്നുമുണ്ട്‌. സീസെര ചായം 
മുക്കിയ ഒരു തുണിക്കഷണം കണ്ടിരിക്കാം. അതി 
താണ്‌! കീഴടക്കിയവനു ധരിക്കാന്‍ സീസെരാ 
ഒന്നോ രണ്ടോ ചിത്രത്തുന്നല്‍ ചെയ്ത തുണിക്ക 
ഷണങ്ങള്‍ കണ്ടിരിക്കാം.” 3യഹോവേ, നിന്‍െറ 
ശത്രുക്കളെല്ലാം ഇങ്ങനെ മരിക്കട്ടെ! നിന്നെ 
സ്നേഹിക്കുന്നവര്‍ ഉദയസൂര്യനെപ്പോലെ 
ശക്തവുമായിരിക്കട്ടെ! 

അങ്ങനെ അവിടെ നാല്പതു വര്‍ഷക്കാലം 
സമാധാനം പുലര്‍ന്നു. 





മിദ്യാന്യര്‍ യിസ്രായേലിനോട്‌ 
യുദ്ധം ചെയ്യുന്നു 
തിന്മയെന്നു യഹോവ വിധിച്ച കാര്യങ്ങള്‍ 
യിസ്രായേല്‍ജനത വീണ്ടും ചെയ്തു 
തുടങ്ങി. അതിനാല്‍ ഏഴു വര്‍ഷത്തേക്കു യിസന്ധ്രാ 
യേല്‍ജനതയെ തോല്ലിക്കാ൯ന്‍ യഹോവ മിദ്യാ 
ന്യരെ അനുവദിച്ച 2മിദ്യാന്‍ജനത വളരെ ശക്ത 
രും യിസ്രായേല്‍ജനതയോട ക്രൂരന്മാരുമായി 
രുന്നു. അതിനാല്‍ യിസ്ധായേലുകാര്‍ കുന്നു 
കളില്‍ അനേകമനേകം ഒളിസ്ഥലങ്ങള്‍ കണ്ടു 
പിടിച്ചിരുന്നു. അവര്‍ തങ്ങളുടെ ആഹാരം ഗുഹ 





കളില്‍നിന്ന്‌ അവര്‍ സീസെരയ്ക്കെതിരെ 
പൊരുതി. 2 പ്രാചീനനദിയായ കീശോന്‍നദി 
സീസെരയുടെ ജനങ്ങളെ ഒലിപ്പിച്ചുകളഞ്ഞു. 
എന്റെറ മനസ്സ, കരുത്തോടെ മുമ്പോട്ടു 
പോകൂ! 

മാകൂതിരക്കുളമ്പുകള്‍ നിലത്ത്‌ ആഞ്ഞടിച്ചു. 
സീസെരയുടെ ഭീമന്‍ കുതിരകള്‍ ഓടിയോടി 
പ്പോയി. മയഹോവയുടെ ദൂതന്‍ പറഞ്ഞു, 
“മേരോസുനഗരത്തെ ശപിക്കുക, അതിന്‍െറ 
ജനതയെ ശപിക്കുക! യഹോവയെ സഹായി 
ക്കാന്‍ അവര്‍ ഭടന്മാരുമായി വന്നില്ല.” 4്കേന്യ 
നായ ഹേബേരിന്‍െറ ഭാര്യയായിരുന്നു യാ 
യേല്‍. എല്ലാ സ്ത്രീകള്‍ക്കുമിടയില്‍ അവള്‍ 
ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവളായിരിക്കും. 
25സീസെരാ അവളോട്‌ വെള്ളം ചോദിച്ചു. 
യായേല്‍ അവനു പാലു കൊടുത്തു. ഒരു ഭരണാ 
ധിപനു ചേരുന്ന പാത്രത്തില്‍ അവള്‍ അവന്‍ 
വെണ്ണ കൊണ്ടുവന്നു. അനന്തരം യായേല്‍ 
പുറത്തുവന്ന്‌ കൂടാരക്കുറ്റി എടുത്തു. അവളുടെ 
വലതുകൈ പണിക്കാരന്‍െറ ചുറ്റിക പരതിയെ 
ടുത്തു. അനന്തരം അവള്‍ ചുറ്റിക സീസെരയു 
ടെമേല്‍ പ്രയോഗിച്ചു! അവള്‍ അവന്‍െറ തല 
യ്ക്കടിച്ച്‌ അവന്‍െറ തലയില്‍ ഒരു ദ്വാരമുണ്ടാ 
ക്കി! 22അവനന്‍െറ തല യായേലിനന്‍െറ പാദങ്ങള്‍ 
ക്കിടയില്‍ അമര്‍ന്നു. അവന്‍ വീണു. അവന്‍ 
അവിടെക്കിടന്നു. അവന്‍െറ തല അവളുടെ 
കാലുകള്‍ക്കിടയില്‍ വീണു. അവന്‍ വീണു. 
സീസെരാ കുനിഞ്ഞിടത്ത്‌ അവന്‍ വീണു. 
അവന്‍ അവിടെ മരിച്ചു കിടന്നു! 

8സീസെരയുടെ അമ്മ ജനാലയിലൂടെ 
നോക്കി കരയുന്നു. സീസെരയുടെ അമ്മ തിര 
ശ്ലീലകളിലൂടെ നോക്കുന്നു. “സീസെരയുടെ 
രഥം വരാന്‍ താമസിക്കുന്നതെന്ത്‌? അവന്‍െറ 
വാഹനത്തിന്‍െറ ശബ്ദം എനിക്കു കേള്‍ക്കാന്‍ 
കഴിയാത്തതെന്ത്‌?” 29അവളുടെ ബുദ്ധിമതി 
യായ ഭൃത്യ അവളോടു മറുപടി പറഞ്ഞു, 
അതെ, ഭൃത്യ അവള്‍ക്കു മറുപടി നല്‍കുന്നു: 
30“അവര്‍ യുദ്ധം ജയിച്ചുവെന്നും അവരിപ്പോള്‍, 
തങ്ങള്‍ തോല്ലിച്ചവരുടെ സാധനങ്ങള്‍ എടുക്കു 























കളിലും കണ്ടുപിടിക്കാന്‍ വിഷമമുള്ള സ്ഥല 
ങ്ങളിലും ഒളിപ്പിച്ചുവച്ചു. മതിദ്യാന്യരും കിഴക്കു 
നിന്നുമുള്ള അമാലേക്യരും അവരുടെ വിളവു 
കള്‍ നശിപ്പിച്ചതിനാലാണ്‌ അവരിങ്ങനെ 
ചെയ്തത്‌. 4യിസ്രായേലുകാര്‍ നട്ടുവളര്‍ത്തിയ 
വിളവുകള്‍ അവര്‍ ആ സ്ഥലത്തു പാളയമടിച്ചു 
നശിപ്പിച്ചു കൊണ്ടിരുന്നു. ഗസ്സാനഗരംവരെ 
യുള്ള സ്ഥലങ്ങളിലെ യിസ്രധരായേലുകാരുടെ 
വിളവുകള്‍ അവര്‍ നശിപ്പിച്ചിരുന്നു. യിന്ധ്രാ 
യേലുകാര്‍ക്കു ഭക്ഷിക്കാന്‍ അവര്‍ ഒട്ടും മിച്ചം 
വച്ചിരുന്നില്ല. അവര്‍ ആടുകളെയോ കാലിക 
ളെയോ കഴുതകളെയോ മിച്ചം വച്ചില്ല. 
ട്മിദ്യാന്‍ജനത ആ ഭൂമിയില്‍ തങ്ങളുടെ കൂടും 
ബങ്ങളോടും മൃഗങ്ങളോടുമൊപ്പം വന്ന്‌ പാളയ 
മടിച്ചു. അവര്‍ എണ്ണത്തില്‍ വെട്ടുക്കിളികളെ 
പ്പോലെയായിരുന്നു! അവരും അവരുടെ ഒടുക 
ങ്ങളും എണ്ണാന്‍ പറ്റാത്തയത്ര ഉണ്ടായിരുന്നു. 
അവരെല്ലാം ആ നാട്ടില്‍ വന്ന്‌ അവിടം നശി 
പ്പിച്ചു! ഞിദ്യാന്‍കാര്‍മൂലം യിസ്രായേല്‍ജനത 
വളരെ ദരിദ്രരായി. അതിനാല്‍ യിസ്രരായേല്‍ജ 
നത, സഹായത്തിനു യഹോവയോടു കേണു. 

?*തിദ്യാന്‍ജനത ആ തിന്മകള്‍ എല്ലാം ചെ 
യ്തു. അതിനാല്‍ യിസ്രായേല്‍ജനത യഹോവ 
യോടു സഹായത്തിനായി കേണു. “അതിനാല്‍ 
യഹോവ ഒരു പ്രവാചകനെ അവരുടെ അടു 
ത്തേക്കയച്ചു. ആ പ്രവാചകന്‍ യിസ്രായേല്‍ 
ജനതയോടു പറഞ്ഞു, “യിസ്രായേലിന്‍റെ 
ദൈവമാകുന്ന യഹോവ പറയുന്നതെന്തെ 
ന്നാല്‍: “നിങ്ങള്‍ ഈജിപ്തില്‍ അടിമകളായി 
രുന്നു. നിങ്ങളെ ഞാന്‍ സ്വതന്ത്രരാക്കുകയും 
അവിടെനിന്നും കൊണ്ടുവരികയും ചെയ്തു. 
കരുത്തരായ ഈജിപ്തുകാരില്‍നിന്നും നിങ്ങ 
ളെ ഞാന്‍ രക്ഷപ്പെടുത്തി. അനന്തരം കനാന്യർ 
നിങ്ങള്‍ക്കു കുഴപ്പുങ്ങളുണ്ടാക്കി. അതിനാല്‍ 
നിങ്ങളെ വീണ്ടും ഞാന്‍ രക്ഷിച്ചു. അവരെ 
അവരുടെ സ്ഥലത്തുനിന്നും നിര്‍ബ്ബന്ധിച്ചു 




















വാക്യങ്ങള്‍ 7-10 ന്യായാധിപന്മാരുടെ പുസ്തക 
ത്തിന്‍റെ ഏറ്റവുംപഴയ എബ്രായപതിപ്പില്‍ ഈ 
വാക്യങ്ങള്‍ കാണുന്നില്ല. 





247 


പുറത്താക്കി. അവരുടെ സ്ഥലം ഞാന്‍ നിങ്ങ 
ള്‍ക്കു തരികയും ചെയ്തു.” 10അനന്തരം ഞാന്‍ 
നിങ്ങളോടു പറഞ്ഞു, “നിങ്ങളുടെ ദൈവമാ 
കുന്ന യഹോവ ഞാനാകുന്നു. അമോര്യരുടെ 
ദേശത്ത്‌ നിങ്ങള്‍ വസിക്കും. പക്ഷേ അവരുടെ 
വ്യാജദൈവങ്ങളെ നിങ്ങള്‍ ആരാധിക്കരുത്‌.” 
പക്ഷേ നിങ്ങള്‍ എന്നെ അനുസരിച്ചില്ല.” 


യഹോവയുടെ ദൂതന്‍ ഗിദെയോനെ 
സന്ദര്‍ശിക്കുന്നു 

1അപ്പോള്‍ യഹോവയുടെ ദൂതന്‍ ഗിദെ 
യോന്‍ എന്നു പേരായ ഒരാളുടെ അടുത്തേക്കു 
വന്നു. യഹോവയുടെ ദൂതന്‍ ഒ്ര എന്നു വിളി 
ക്കപ്പെടുന്ന സ്ഥലത്തെ യോവാശിന്‍െറെ വക 
യായ ഓക്കുമരത്തിന൯െറെ ചുവട്ടിലിരുന്നു. 
അബിയേസ്രര്‍ കുടുംബത്തില്‍നിന്നുള്ളവനായ 
യോവാശ്‌ ഗിദെയോനന്‍െറ പിതാവായിരുന്നു. 
ഗിദെയോൻ ഒരു മുന്തിരിച്ചക്കില്‍ ഗോതമ്പു 
മെതിക്കുകയായിരുന്നു. യഹോവയുടെ ദൂത൯ 
ഗിദെയോന്‍െറ അടുത്തിരുന്നു. മിദ്യാന്‍കാര്‍ 
കാണാതിരിക്കാന്‍ ഗിദെയോൻ ഗോതമ്പ്‌ ഒളി 
ച്ചുവയ്‌ ക്കുകയായിരുന്നു. 1യഹോവയുടെ 
ദൂതന്‍ ഗിദെയോനു പ്രത്ൃക്ഷപ്പെടുകയും അവ 
നോട്‌ ഇങ്ങനെ പറയുകയും ചെയ്തു, “മഹാ 
നായ പടയാളീ, യഹോവ നിന്നോടൊപ്പ 
മുണ്ട്‌.” 

14അപ്പ്പോള്‍ ഗിദെയോന്‍ പറഞ്ഞു, “പ്രഭോ 
യഹോവ ഞങ്ങളോടൊച്പമുണ്ടെങ്കില്‍ പിന്നെ 
ഞങ്ങള്‍ക്കെന്താണിത്രമാത്രം ദുരിതമുണ്ടാകുന്ന 
ത്‌? ഞങ്ങളുടെ പൂര്‍വ്വികര്‍ക്കായി അവന്‍ ധാരാ 
ളം അത്ഭുതങ്ങള്‍ പ്രവര്‍ത്തിച്ചിട്ടുണ്ടെന്ന്‌ 
ഞങ്ങള്‍ കേട്ടിട്ടുണ്ട. യഹോവയാണ്‌ അവരെ 
ഈജിപ്തില്‍നിന്നും മോചിപ്പിച്ചതെന്ന്‌ ഞങ്ങ 
ളുടെ പൂര്‍വ്വികര്‍ ഞങ്ങളോടു പറഞ്ഞു. പക്ഷേ 
യഹോവ ഞങ്ങളെ കൈവെടിഞ്ഞു. ഞങ്ങളെ 
തോല്ലിക്കാ൯ന്‍ യഹോവ മിദ്യാന്യൃൂരെ അനുവ 
ദിച്ചു.” 

14യഹോവ ഗിദെയോനന്‍െറ നേര്‍ക്കു തിരി 
ഞ്ഞു പറഞ്ഞു, “നിന്‍െറ ശക്തി ഉപയോഗി 
ക്കുക. യിനസ്രായേല്‍ജനതയെ മിദ്യാനൃരില്‍ 
നിന്നും രക്ഷിക്കാനായി പോവുക. അവരെ 
രക്ഷിക്കാന്‍ ഞാന്‍ നിന്നെ അയയ്ക്കുന്നു!” 

1 എന്നാല്‍ ഗിദെയോൻ മറുപടി പറഞ്ഞു, 
“പ്രഭോ എന്നോടു ക്ഷമിയ്ക്കൂ. എനിക്കെങ്ങനെ 
യിസ്രായേലിനെ രക്ഷിക്കാനാകും? മനശ്ശെ 
യുടെ ഗോത്രത്തിലെ ഏറ്റവും ദുര്‍ബലമായ 
കുടുംബമാണ്‌ എന്റേത്‌. എന്‍െറ കുടുംബ 
ത്തിലെ ഏറ്റവും ഇളയവനുമാണ്‌ ഞാന്‍.” 














ന്യായാധിപന്മാര്‍ 6:10-27 


ന്ന്‌ ഒരു കോലാട്ടിന്‍കുട്ടിയെ പാകം ചെയ്തു. 
ഗിദെയോന്‍ ഇരുപതു പരണ്ട്‌ മാവെടുത്ത്‌ പുളി 
മാവു ചേര്‍ക്കാത്ത അപ്പം ഉണ്ടാക്കുകയും ചെ 
യ്തു. അനന്തരം ഗിദെയോന്‍ മാംസം ഒരു കൂട 
യിലേക്കിടുകയും വെന്തമാംസത്തില്‍നിന്നുള്ള 
ചാറ്‌ ഒരു കലത്തിലേക്കു ഒഴിക്കുകയും ചെയ്തു. 
മാംസവും വെന്തമാംസത്തിലെ ചാറും പുളി 
മാവു ചേര്‍ക്കാത്ത അപ്പവും ഗിദെയോൻ 
കൊണ്ടുവന്നു. ആ ഭക്ഷണം ഗിദെയോന്‍ ഓാക്കു 
മരച്ചുവട്ടില്‍വച്ച്‌ യഹോവയ്ക്കു സമര്‍പ്പിച്ചു. 
20ിദൈവത്തിന്‍െറ ദൂതന്‍ ഗിദെയോനോടു 
പറഞ്ഞു, “മാംസവും ee ദും അവിടെയുള്ള 
പാറമേല്‍ വയ്ക്കുക. എന്നിട്ട്‌ ചാറു ഒഴിക്കുക.” 
ഗിദെയോൻ അങ്ങനെ തന്നെ ചെയ്തു. 

2 യഹോവയുടെ ദൂതന്‍െറ കയ്യില്‍ ഒരു ഈന്നു 
വടി ഉണ്ടായിരുന്നു. യഹോവയുടെ ദൂതന്‍ ആ 
വടിയുടെ അറ്റംകൊണ്ട്‌ മാംസത്തിലും അപ്പ 
ത്തിലും സ്പര്‍ശിച്ചു. അപ്പോള്‍ പാറയില്‍ 
നിന്നും തീ പുറത്തു ചാടി. മാംസവും അപ്പവും 
മുഴുവന്‍ കത്തിയെരിഞ്ഞു! അനന്തരം യഹോ 
വയുടെ ദൂത൯ അപ്രത്യക്ഷനായി. 

2അപ്പോള്‍ താന്‍ യഹോവയുടെ ദൂതനോ 
ടാണ്‌ സംസാരിച്ചിരുന്നതെന്ന്‌ ഗിദെയോന്‍ 
ബോദ്ധ്യമായി. അതിനാല്‍ ഗിദെയോന്‍ വിളി 
ച്ചുകൂവി, “സര്‍വ്വശക്തനായ യഹോവേ! 
യഹോവയുടെ ദൂതനെ ഞാന്‍ മുഖാമുഖം 
കണ്ടു !”23എന്നാല്‍ യഹോവ ഗിദെയോനോടു 
പറഞ്ഞു, “ശാന്തനാകൂ! ഭയപ്പെടരുത്‌! നീ മരി 
ക്കില്ല!” 

24അതിനാല്‍ ഗിദെയോ൯ന്‍ അവിടെ യഹോ 
വയെ ആരാധിക്കാന്‍ ഒരു യാഗപീഠം പണിതു. 
ആ യാഗപീഠത്തിനു ഗിദെയോന്‍ “യഹോവ 
സമാധാനമാകുന്നു” എന്നു പേരിട്ടു. ആ യാഗ 
പീഠം ഒഫ്രാനഗരത്തില്‍ നിലനില്‍ക്കുന്നു. 
അബിയേസ്രര്‍കുടുംബം വസിക്കുന്ന സ്ഥല 
മാണ്‌ ഒ്രാ. 























ബാലിന്‍െറ യാഗപീഠം ഗിദെയോൻ 
തകര്‍ക്കുന്നു 

25അതേ രാത്രിയില്‍ യഹോവ ഗിദെയോ 
നോടു സംസാരിച്ചു. യഹോവ പറഞ്ഞു, 
“നിന്‍െറ പിതാവിന്‍െറ കാളകളില്‍ ഏഴു വയ 
സ്റായതും പൂര്‍ണ്ണുവളര്‍ച്ചയെത്തിയതുമായ 
ഒന്നിനെ എടുക്കുക. നിന്‍െറ പിതാവിന്‌ വ്യാജ 
ദൈവമായ ബാലിന്‍െറ യാഗപീഠമുണ്ട്‌. യാഗ 
പീഠത്തോടൊപ്പം ഒരു തടിത്തൂണുമുണ്ട്‌. വ്യാജ 
ദൈവമായ അശേരയെ ആദരിക്കാനുള്ളതാണ്‌ 
ആ തൂണ്‍. കാളയെക്കൊണ്ട്‌ ആ യാഗപീഠം 








1യഹോവ ഗിദെയോനോടു മറുപടി പറ 
ഞ്ഞു, “ഞാന്‍ നിന്നോടൊപ്പുമുണ്ട! അതിനാല്‍ 
മിദ്യാന്യരെ തോല്ലിക്കാന്‍ നിനക്കു കഴിയും! 
നിങ്ങള്‍ ഒരേയൊരാളോടു യുദ്ധം ചെയ്യുന്നതു 
പോലെ തോന്നും.” 

17അപ്പ്പോള്‍ ഗിദെയോൻ യഹോവയോടു 
പറഞ്ഞു, “അങ്ങ്‌ എന്നോടു സംപ്രീതനായെ 
ങ്കില്‍ അങ്ങ്‌ തന്നെ യഹോവയെന്നതിനു അട 
യാളം നല്‍കിയാലും. 18ഇവിടെത്തന്നെ കാത്തി 
രിക്കേണമേ. ഞാന്‍ അങ്ങയുടെ അടുത്തേക്കു 
മടങ്ങിവരുംവരെ ഇവിടെനിന്നും പോകരുതേ. 
ഞാന്‍ എന്‍െറ വഴിപാടുകള്‍ കൊണ്ടുവന്ന്‌ 
അങ്ങയുടെ മുമ്പില്‍ സമര്‍പ്പിക്കട്ടെ.” 

യഹോവ ഇങ്ങനെ പറഞ്ഞു, “നീ മടങ്ങി 
വരുംവരെ ഞാന്‍ കാത്തിരിക്കാം.” 

19wഅതിനാല്‍ ഗിദെയോൻ അകത്തേക്കു കട 


വലിച്ചു താഴെയിടീക്കണം. അശേരാതൂണ്‍ മുറി 
ചിടുകയും വേണം. 2അനന്തരം നിങ്ങളുടെ 
ദൈവമാകുന്ന യഹോവയുടെ ശരിയായ തരം 
യാഗപീഠം പണിയുക. ഈ ഉയര്‍ന്ന ഭൂമിയില്‍ 
വേണം ആ യാഗപീഠം പണിയുവാന്‍. അന 
ന്തരം ഈ യാഗപീഠത്തില്‍വച്ച്‌ പൂര്‍ണ്ണുവളര്‍ 
ച്ചയെത്തിയ കാളയെ കൊല്ലണം. നിങ്ങളുടെ 
വഴിപാട്‌ ഹോമിക്കാന്‍ അശേരാതൂണിന്‍െറ 
തടി ഉപയോഗിക്കുക.” 

2 അതിനാല്‍ ഗിദെയോൻ തന്‍െറ ഭൂത്യന്മാ 
രില്‍ പത്തുപേരെയും കൂട്ടി യഹോവ അവ 
നോട്‌ ആജ്ഞാപിച്ചതുപോലെ ചെയ്തു. 
എന്നാല്‍ തന്‍െറ കുടുംബവും നഗരവാസികളും 
താന്‍ എന്താണു ചെയ്യുന്നതെന്നു കാണുമല്ലോ 
എന്ന്‌ ഗിദെയോൻ ഭയന്നു. യഹോവ അവ 
നോടു ചെയ്യാന്‍ പറഞ്ഞത്‌ ഗിദെയോൻ 











ന്യായാധിപന്മാര്‍ 6:28-7:5 


ചെയ്തു. പക്ഷേ രാത്രിയിലാണ്‌, പകലല്ല 
അവന്‍ അതൊക്കെ ചെയ്തത്‌. 

28നഗരവാസികള്‍ പിറ്റേന്നു പ്രഭാതത്തില്‍ 
എഴുന്നേറ്റു. ബാലിന്‍െറ യാഗപീഠം നശിപ്പിക്ക 
പ്പെട്ടിരിക്കുന്നത്‌ അവര്‍ കണ്ടു! അശേരാതൂണ്‍ 
മുറിച്ചിട്ടിരിക്കുന്നതും അവര്‍ കണ്ടു. ബാലി 
ന്‍െറ യാഗപീഠത്തിന്‍െറ തൊടുടുത്തായിരുന്നു 
അശേരാതൂണ നിന്നിരുന്നത്‌. ഗിദെയോൻ നിര്‍ 
മ്മിച്ച യാഗപീഠവും അവര്‍ കണ്ടു. ആ യാഗ 
പീഠത്തില്‍ ബലിയര്‍പ്പിക്കപ്പെട്ടിരുന്ന കാള 
യേയും അവര്‍ കണ്ടു. 

22നഗരവാസികള്‍ പരസ്പരം നോക്കി 
ചോദിച്ചു, “ആരാണ്‌ നമ്മുടെ യാഗപീഠം വലി 
ചിട്ടത്‌? നമ്മുടെ അശേരാതൂണ്‍ മുറിച്ചിട്ടതാ 
രാണ്‌? ഈ പുതിയ യാഗപീഠത്തില്‍ ഈ 
കാളയെ ബലിയര്‍പ്പിച്ചതാരാണ്‌?” അവര്‍ ഒരു 
പാടു ചോദ്യങ്ങളുന്നയിക്കുകയും ആരാണി 
തൊക്കെ ചെയ്തതെന്ന്‌ അന്വേഷിക്കുകയും 





ചെയ്തു. 
ചിലര്‍ അവരോടു പറഞ്ഞു, “യോവാശി 
ന്‍െറ പുത്രനായ ഗിദെയോനാണിതു 
ചെയ്തത്‌.” 
3നഗരവാസ്സികള്‍ യോവാശിനെ സമീ 


പിച്ചു. അവര്‍ യോവാശിനോടു പറഞ്ഞു, 
“നിന്‍െറ പുത്രനെ പുറത്തേക്കു കൊണ്ടുവരിക. 
അവന്‍ ബാലിന്റെ യാഗപീഠം വലിച്ചിട്ടിരി 
ക്കുന്നു. ആ യാഗപീഠത്തിനടുത്തുള്ള അശേരാ 
തൂണ്‌ അവന്‍ മുറിക്കുകയും ചെയ്തു. അതി 
നാല്‍ നിന്‍െറ മകന്‍ മരിക്കണം.” 

31അനന്തരം തനിക്കു ചുറ്റും നില്‍ക്കുന്ന ജനക്കൂ 
ട്ടത്തോട യോവാശ്‌ സംസാരിച്ചു. യോവാശു 
പറഞ്ഞു, “നിങ്ങള്‍ ബാലിന്‍െറെറ പക്ഷം പിടിക്കു 
കയാണോ? നിങ്ങള്‍ ബാലിനെ രക്ഷിക്കാന്‍ 
പോകുകയാണോ? ആരെങ്കിലും ബാലിനന്‍െറെ 
പക്ഷം പിടിച്ചാല്‍ അവന്‍ പ്രഭാതത്തോടെ 
വധിക്കുപ്പെടട്ടെ. ബാല്‍ യഥാര്‍ത്ഥദൈവമാണെ 
ങ്കില്‍ അവന്‍െറ യാഗപീഠം ആരെങ്കിലും തകര്‍ 
ക്കുമ്പോള്‍ അവന്‍ സ്വയം പ്രതിരോധിക്കട്ടെ.” 
ദായോവാശു പറഞ്ഞു, “ഗിദെയോന്‍ ബാലി 
ന്‍െറ യാഗപീഠം വലിച്ചിട്ടുവെങ്കില്‍ ബാല്‍ 
അവനുമായി തര്‍ക്കിക്കട്ടെ.” അതിനാല്‍ അന്ന്‌ 
ഗിദെയോന്‍ യോവാശ്‌ ഒരു പുതിയ പേരിട്ടു. 
അവന്‍ ഗിദെയോനെ യെരുബ്ബഡാല്‍ എന്നു 


വിളിച്ചു. 














മിദ്യാന്യരെ ഗിദെയോൻ തോല്ലിക്കുന്നു 

ദ3മിദ്യാന്യര്‍, അമാലേക്യര്‍, കിഴക്കുനിന്നു 
മുള്ള മറ്റു ജനങ്ങള്‍ എന്നിവര്‍ ഒത്തുചേര്‍ന്ന്‌ 
യിസ്രായേലിനോടു യുദ്ധത്തിനു തുനിഞ്ഞു. 
അവര്‍ യോര്‍ദ്ദാ൯നദി കുറുകെ കടന്ന്‌ യെ 
സ്രീല്‍താഴ്വരയില്‍ പാളയമടിച്ചു. യഹോവ 
യുടെ ആത്മാവ്‌ ഗിദെയോനന്‍െറ അടുത്തേക്കു 
വരികയും അവന്‌ മഹാശക്തി നല്‍കുകയും 
ചെയ്തു. ഗിദെയോൻ, അബിയ്യേസര്‍കുടുംബ 
ത്തെ തന്നോടൊപ്പം വരാന്‍ കാഹളം മുഴക്കി. 
മനശ്ശെയുടെ ഗോത്രത്തിലെ എല്ലാവര്‍ക്കും 
ഗിദെയോൻ സന്ദേശമയച്ചു. തങ്ങളുടെ ആയു 
ധമെടുത്ത്‌ യുദ്ധസന്നദ്ധരാകുവാ൯ന്‍ ആ സന്ദേ 
ശവാഹകന്മാര്‍ മനശ്ശെയുടെ ഗോത്രക്കാരോടു 
പറഞ്ഞു. ആശേര്‍, സെബൂലൂന്‍, നഫ്താലി 
ഗോത്രക്കാര്‍ക്കും ഗിദെയോൻ സന്ദേശമയച്ചു. 
ഒരേ സന്ദേശമാണ്‌ അവര്‍ക്കു നല്‍കിയത്‌. അതി 
നാല്‍ അവര്‍ ഗിദെയോനോടും മറ്റുള്ളവരോടും 
ചേരുന്നതിനായി പുറപ്പെട്ടു. 





248 


36അപ്പോള്‍ ഗിദെയോൻ ദൈവത്തോടു പറ 
ഞ്ഞു, “യിസ്രായേല്‍ജനതയെ രക്ഷിക്കാന്‍ 
എന്നെ സഹായിക്കുമെന്നു നീ പറഞ്ഞു. എനി 
ക്കതിന്‌ അടയാളം തന്നാലും! 37മെതിക്കളത്തില്‍ 
ഞാനൊരു ആട്ടിന്‍തോല്‍ വയ്ക്കാം. നിലം മുഴു 
വന്‍ വരണ്ടിരിക്കവെ ആട്ടിന്‍തോലില്‍ മാത്ര 
മായി മഞ്ഞുതുള്ളികള്‍ കണ്ടാല്‍ നീ പറഞ്ഞതു 
പോലെ യിസ്രായേല്‍ജനതയെ അവരുടെ 
ശത്രുക്കളില്‍നിന്നു രക്ഷിക്കാന്‍ നീ എന്നെ 
ഉപയോഗിക്കുമെന്ന്‌ ഞാന്‍ മനസ്സിലാക്കി 
ക്കൊള്ളാം.” 

38അങ്ങനെ തന്നെയാണ്‌ യഥാര്‍ത്ഥത്തില്‍ 
സംഭവിച്ചതും. ഗിദെയോൻ പിറ്റേന്ന്‌ അതിരാ 
വിലെ എഴുന്നേറ്റ്‌ ആട്ടിന്‍തോല്‍ കി 
ഴിഞ്ഞു. ഒരു ചെരുവം നിറയെ വെള്ളം ആട്ടിന്‍ 
തോലില്‍ നിന്നെടുക്കാ൯ അവനു കഴിഞ്ഞു. 

33അപ്പോള്‍ ഗിദെയോൻ ദൈവത്തോടു പറ 
ഞ്ഞു, “എന്നോടു കോപിക്കരുതേ. ഒരു കാര്യം 
കൂടി മാത്രം ഞാന്‍ ചോദിക്കട്ടെ. ഒരിക്കല്‍കൂടി 
ഞാന്‍ നിന്നെ ആട്ടിന്‍തോലുകൊണ്ട്‌ പരീക്ഷി 
ക്കട്ടെ. ഇത്തവണ ആട്ടിന്‍തോല്‍ വരണ്ടിരിക്കു 
മ്പോള്‍ അതിനു ചുറ്റുമുള്ള സ്ഥലം മഞ്ഞുതു 
ള്ളികള്‍ വീണിരിക്കട്ടെ.” 

40ആ രാത്രി അതേ സംഗതി ദൈവം ചെയ്തു. 
ആട്ടിന്‍തോല്‍ മാത്രം ഉണങ്ങുകയും ചുറ്റുമുള്ള 
സ്ഥലം മുഴുവന്‍ നനയുകയും ചെയ്തു. 














അതിരാവിലെ തന്നെ ഗിദെയോന്‍ എന്ന 

യെരുബ്ബാലും അവനന്‍െറയാളുകളും ചേര്‍ന്ന്‌ 
ഹരോദ്ഉറവയില്‍ തങ്ങളുടെ പാളയം സ്ഥാ 
പിച്ചു. മോരേക്കുന്നിനന്‍െറെ അടിവാരത്തില്‍ 
താഴ്വരയിലായിരുന്നു മിദ്യാന്യര്‍ പാളയമടി 
ച്ചിരുന്നത്‌. അത്‌ ഗിദെയോനന്‍െറയും മറ്റും വടക്കു 
ഭാഗത്തായിരുന്നു. 

2അപ്പോള്‍ യഹോവ ഗിദെയോനോടു പറ 
ഞ്ഞു, “മിദ്യാന്‍കാരെ തോല്പിക്കാന്‍ ഞാന്‍ 
നിന്‍റെ ജനതയെ സഹായിക്കുവാന്‍ പോ 
കുന്നു. പക്ഷേ അതിന്‌ നിങ്ങള്‍ ഇത്രയധികം 
പേരുണ്ട്‌. യിസ്രായേല്‍ജനത എന്നെ മറന്ന്‌ 
തങ്ങള്‍ സ്വയം രക്ഷിച്ചുവെന്നു പ്രശംസിക്കു 
ന്നത്‌ എനിക്കിഷ്ടമല്ല. 3അവരോടു പറയുക, 
“ഭയമുള്ളവരൊക്കെ ഗിലെയാദുപര്‍വ്വതം വിട്ടു 
പോവുക. അവര്‍ക്ക്‌ വീട്ടിലേക്കു തിരിച്ചു 
പോകാം.” അപ്പോള്‍ ഇരുപത്തീരായിരം പേര്‍ 
ഗിദെയോനെ വിട്ട്‌ വീട്ടിലേക്കുപോയി. 
എന്നാല്‍ പതിനായിരംപേര്‍ അപ്പോഴും അവി 
ടെ അവശേഷിച്ചു. 

അനന്തരം യഹോവ ഗിദെയോനോടു പറ 
ഞ്ഞു, “ഇപ്പോഴും വളരെയധികം ആളുകളുണ്ട്‌. 
അവരെ താഴെ വെള്ളത്തിലേക്കു കൊണ്ടുവ 
രിക. ഞാനവരെ നിങ്ങള്‍ക്കുവേണ്ടി അവിടെ 
വച്ച്‌ പരീക്ഷിക്കട്ടെ. “ഇയാള്‍ നിന്‍െറ കൂടെ 
വരട്ടെ എന്നു ഞാന്‍ പറഞ്ഞാല്‍ അവനു 
പോകാം. പക്ഷേ, “അയാള്‍ നിനന്‍െറകൂടെ പോര 
രുത്‌” എന്നു ഞാന്‍ പറഞ്ഞാല്‍ അവന്‍ പോര 
രുത്‌.” 

ടഅതിനാല്‍ ഗിദെയോൻ അവരെ വെള്ളത്തി 
ലേക്കു നയിച്ചു. വെള്ളത്തില്‍വച്ച്‌ യഹോവ 
ഗിദെയോനോടു പറഞ്ഞു, “ഇവരെ ഇങ്ങനെ 
വേര്‍തിരിക്കുക: ഇവരില്‍ പട്ടി വെള്ളം നക്കി 
ക്കുടിക്കുന്നതുപോലെ വെള്ളം കുടിക്കുന്നവരെ 
ഒരു സംഘമായും കുനിഞ്ഞു ചെന്ന്‌ വെള്ളം 
കുടിക്കുന്നവരെ മറ്റൊരു സംഘമായും തിരി 
ക്കുക.” 























249 


കൈയില്‍ വെള്ളമെടുത്തു വായുടെ അടു 
ത്തു കൊണ്ടുവന്ന്‌ ഒരു നായ ചെയ്യുന്നതു 
പോലെ വെള്ളം നക്കിക്കുടിച്ച മുന്നൂറു പേരു 
ണ്ടായിരുന്നു. മറ്റുള്ളവരെല്ലാം കുനിഞ്ഞു ചെന്ന്‌ 
വെള്ളം കൂടിച്ചു. "യഹോവ ഗിദെയോനോടു 
പറഞ്ഞു, “നായയെപ്പോലെ വെള്ളം നക്കിക്കു 
ടിച്ച മുന്നുറുപേരെ ഞാനുപയോഗിക്കുന്നു. 
നിങ്ങളെ രക്ഷിക്കാന്‍ അവരെ ഞാനുപയോഗി 
ക്കുകയും മിദ്യാന്യരെ പരാജയപ്പെടുത്താന്‍ 
നിങ്ങളെ അനുവദിക്കുകയും ചെയ്യും. മറ്റുള്ളവര്‍ 
അവരുടെ വീടുകളിലേക്കു പൊയ്ക്കൊള്ളട്ടെ.” 

അതിനാല്‍ ഗിദെയോൻ മറ്റ്‌ യിസ്രായേലു 
കാരെ വീട്ടിലേക്കു പറഞ്ഞയച്ചു. മുന്നുറുപേരെ 
ഗിദെയോൻ തന്നോടൊപ്പം നിര്‍ത്തി. വീട്ടി 
ലേക്കു പോയ ആളുകളുടെ ആഹാരസാധന 
ങ്ങളും കാഹളങ്ങളും ഈ മുന്നൂറുപേര്‍ കൈ 
വശം വച്ചു. ഗിദെയോന്‍െറ പാളയത്തിന്‌ 
തൊട്ടുതാഴെയുള്ള താഴ്വരയിലാണ്‌ മിദ്യാന്യര്‍ 
താവളമടിച്ചിരുന്നത്‌. രാത്രിയില്‍ യഹോവ 
ഗിദെയോനോടു സംസാരിച്ചു. യഹോവ അവ 
നോടു പറഞ്ഞു, “എഴുന്നേല്‍ക്കൂ. മിദ്യാനയരുടെ 
സൈന്യത്തെ തോല്പിക്കാന്‍ നിന്നെ ഞാനനു 
വദിക്കാം. അവരുടെ പാളയത്തിലേക്കു ഇറങ്ങി 
ച്ചെല്ലുക. 10നിനക്ക്‌ ഒറ്റയ്ക്കു പോകാന്‍ ഭയമാ 
ണെങ്കില്‍ നിന്‍െറ ദാസനായ പൂരയേയും കൂടെ 
കൊണ്ടുപോവുക. 11മിദ്യാന്യരുടെ പാളയത്തി 
ലേക്കു കടന്നു ചെല്ലുക. അവര്‍ പറയുന്ന കാര്യ 
ങ്ങള്‍ ശ്രദ്ധിക്കുക. അതിനുശേഷം അവരെ ആക്ര 
മിക്കാന്‍ നിങ്ങള്‍ക്ക്‌ ഭയമുണ്ടാകില്ല.” 

അതിനാല്‍ ഗിദെയോനും അവന്‍െറ ദാസ 
നായ പൂരയും ശത്രുപാളയത്തി൯ന്‍െറ അരികി 
ലേക്കിറങ്ങിച്ചെന്നു. 12മിദ്യാന്യര്‍, അമാലേകൃര്‍, 
കിഴക്കുനിന്നുള്ള മറ്റുള്ളവര്‍ എന്നിവരൊക്കെ 
ആ താഴ്വരയില്‍ താവളമടിച്ചിരുന്നു. അവര്‍ 
ഒരു വെട്ടുക്കിളിസംഘത്തിന്‍െറെ അത്ര ആളുക 
ളുണ്ടായിരുന്നു. അവര്‍ക്ക്‌ കടല്ലുറത്തെ മണല്‍ 
ത്തരികള്‍പോലെ ഒട്ടകങ്ങള്‍ ഉള്ളതായും കാണ 
പ്പെട്ടു. 3ഗിദെയോന്‍ ശത്രുപാളയത്തിലേക്കു 
വരികയും ഒരാള്‍ സംസാരിക്കുന്നതു കേള്‍ക്കുക 
യും ചെയ്തു. അയാള്‍ തനിക്കുണ്ടായ ഒരു 
സ്വപ്നത്തെപ്പറ്റി തന്‍െറ സുഹൃത്തിനോടു പറ 
യുകയായിരുന്നു. അയാള്‍ ഇങ്ങനെയാണു പറ 
ഞ്ഞത്‌. “മിദ്യാന്ൃരുടെ പാളയത്തിലേക്കു വട്ട 
ത്തിലുള്ള ഒരു അപ്പക്കഷണം ഉരുണ്ടുവരുന്ന 
തായി ഞാന്‍ സ്വപ്നം കണ്ടു. ആ അപ്പം 
വന്ന്‌ ശക്തിയായി ഇടിച്ച്‌ കൂടാരം മറിഞ്ഞു 
നിലംപതിച്ചു.” 

14അയാളുടെ സുഹൃത്തിന്‌ സ്വപ്നത്തിന്‍െറ 
അര്‍ത്ഥം അറിയാമായിരുന്നു. അയാളുടെ സുഹൃ 
ത്തു പറഞ്ഞു, “നിന്‍െറ സ്വപ്നത്തിന്‌ ഒരര്‍ 
ത്ഥമേ കാണുകയുള്ളൂ. യിസ്രായേലില്‍നി 
ന്നുള്ള ആ മനുഷ്യനെപ്പറ്റിയാണ്‌ നിന്‍െറ 
സ്വപ്നം. യോവാശിന്‍െറ പുത്രനായ ഗിദെ 
യോനെല്ലറ്റി. മിദ്യാന്യരുടെ മുഴുവന്‍ സൈന്യ 
ത്തേയും തോല്ലിക്കാന്‍ ദൈവം ഗിദെയോനെ 
അനുവദിക്കും എന്നാണ്‌ അതിനര്‍ത്ഥം.” 

1സ്വപ്നത്തെപ്പറ്റിയുള്ള അവരുടെ സംഭാഷ 
ണവും അതിന്‍െറ അര്‍ത്ഥവും കേട്ടതിനുശേഷം 
ഗിദെയോൻ ദൈവത്തെ നമസ്കരിച്ചു. അന 
ന്തരം ഗിദെയോന്‍ യിസ്രായേലുകാരുടെ പാള 
യത്തിലേക്കു മടങ്ങി. അവന്‍ ജനങ്ങളെ വിളി 














ന്യായാധിപന്മാര്‍ 7:6-25 


ങ്ങളായി തിരിച്ചു. ഓരോരുത്തര്‍ക്കും ഗിദെ 
യോന്‍ ഒരു കാഹളവും ശൂന്യമായ ഒരു ഭരണി 
യും നല്‍കി. ഓരോ ഭരണിയിലും കത്തുന്ന 
പന്തങ്ങളുണ്ടായിരുന്നു. 17അനന്തരം ഗിദെ 
യോന്‍ അവരോടു പറഞ്ഞു, “എന്നെ നിരീക്ഷി 
ച്ച്‌ ഞാന്‍ ചെയ്യുന്നതു പോലെ ചെയ്യുക. ശത്രു 
പാളയത്തിനന്‍െറെ അരികുവരെ എന്നെ പിന്തുട 
രുക. ഞാന്‍ പാളയത്തിനെറെ അരികില്‍ പ്രവേ 
ശിക്കുമ്പോള്‍ ഞാന്‍ ചെയ്യുന്നതുപോലെ 
തന്നെ ചെയ്യുക. 18നിങ്ങള്‍ ശത്രുപാളയത്തെ 
വളയണം. ഞാനും എന്നോടൊപ്പമുള്ളവരും 
ഞങ്ങളുടെ കാഹളങ്ങള്‍ മുഴക്കും. ഞങ്ങള്‍ ഞങ്ങ 
ളുടെ കാഹളങ്ങള്‍ മുഴക്കുമ്പോള്‍ നിങ്ങള്‍ നിങ്ങ 
ളുടെ കാഹളങ്ങള്‍ മുഴക്കണം. എന്നിട്ട്‌ ഈ 
വാക്കുകള്‍ ആക്രോശിക്കണം: “യഹോവയ്ക്കും 
ഗിദെയോനും വേണ്ടി!” 

1ഗിദെയോനും അയാളുടെ ഒപ്പമുണ്ടായി 
രുന്ന നൂറുപേരും ശത്രുപാളയത്തിനന്‍െറെ അരികി 
ലേക്കു പോയി. ശത്രുക്കള്‍ കാവല്‍ക്കാരെ മാറ്റി 
യതിനു തൊട്ടുപിന്നാലെയാണ്‌ അവര്‍ അവി 
ടെ എത്തിയത്‌. അത്‌ രാത്രിയുടെ മദ്ധ്യത്തിലെ 
കാവല്‍സമയത്തായിരുന്നു. 22അപ്പ്പോള്‍ ഗിദെ 
യോനന്‍െറെ ആളുകളുടെ മൂന്നു സംഘങ്ങളും തങ്ങ 
ളുടെ കാഹളം മുഴക്കുകയും ഭരണികള്‍ ഉടയ്ക്കു 
കയും ചെയ്തു. അവര്‍ പന്തങ്ങള്‍ ഇടതുകൈ 
യിലും കാഹളങ്ങള്‍ വലതുകൈയിലും പിടി 
ച്ചു. അവര്‍ കാഹളം മുഴക്കുകയും ഇങ്ങനെ 
ആക്രോശിക്കുകയും ചെയ്തു. “ഒരു വാള്‍ 
യഹോവയ്ക്കും ഒരു വാള്‍ ഗിദെയോനും!” 

മിഗിദെയോന്‍റെറ ആളുകള്‍ അവിടെത്തന്നെ 
തങ്ങി. എന്നാല്‍ പാളയത്തിനുള്ളില്‍ മിദ്യാന്യര്‍ 
ആക്രോശിക്കുവാനും ഓടി അകലാനും തുടങ്ങി. 
മഗിദെയോന്‍െറ മുന്നുറാളുകള്‍ അവരുടെ 
കാഹളം മുഴക്കിയപ്പോള്‍ മിദ്യാന്യര്‍ തങ്ങളുടെ 
വാളുകള്‍കൊണ്ട്‌ പരസ്പരം കൊല്ലാന്‍ 
യഹോവ ഇടയാക്കി. ശത്രുസൈന്യം സെരേരാ 
യുടെ ദിശയില്‍ ബേത്ത്‌- ശിത്തനഗരത്തി 
ലേക്ക്‌ ഓടിപ്പോയി. തബ്ബാത്ത്നഗരത്തിന്‌ അടു 
ത്തുള്ള ആബേല്‍ മെഹോലനഗരത്തിന്‍െറ 
അതിര്‍ത്തിവരെ അവര്‍ ഓടിപ്പോയി. 

23അപ്പോള്‍ നഫ്താലി, ആശേര്‍ എന്നീ 
ഗോത്രക്കാരും മനശ്ശെയുടെ മുഴുവന്‍ ഗോത്ര 
ക്കാരും ആയ പട്ടാളക്കാര്‍ മിദ്യാന്യരെ ഓടിക്കാന്‍ 
കല്പിക്കപ്പെട്ടു. 2ഗിദെയോന്‍ എഫ്രയീമിലെ 
മലമ്പ്ര ദേശത്തിലെമ്പാടും സന്ദേശവുമായി 
ആളെ അയച്ചു. സന്ദേശവാഹകന്മാര്‍ പറ 
ഞ്ഞു, “ഇറങ്ങിവന്ന്‌ മിദ്യാന്യരെ ആക്രമിക്കുക. 
ബേത്ത്‌-ബാരാവരെയുള്ള നദിയുടെയും യോര്‍ 
ദ്ാ൯നദിയുടെയും നിയന്ത്രണം ഏറ്റെടുക്കുക. 
മിദ്യാന്യര്‍ അവിടെയത്തുംമുമ്പെ ഇതു ചെയ്തി 
രിക്കണം.” 

അതിനാല്‍ അവര്‍ എഫ്രയീംഗോത്രക്കാരെ 
മൂഴുവന്‍ വിളിച്ചു. ബേത്ത്‌-ബാരാവരെയുള്ള 
നദിയുടെ നിയന്ത്രണം അവര്‍ ഏറ്റെടുത്തു. 
25എഫ്രയീമുകാര്‍ മിദ്യാന്യരുടെ രണ്ടു നേതാക്ക 
ന്മാരെ പിടികൂടുകയും ചെയ്തു. ഓരേബ്‌, 
സേബ്‌ എന്നായിരുന്നു അവരുടെ പേരുകള്‍. 
എഫ്രയീമുകാര്‍ ഖഓരേബിന്‍െറെ പാറ എന്നു 
പേരായ ഒരു സ്ഥലത്തുവച്ച്‌ ഓരേബിനെ 
വധിച്ചു. സേബിന്‍െറ മുന്തിരിച്ചക്കു എന്നു 
പേരായ ഒരു സ്ഥലത്തുവച്ച്‌ സേബിനെയും 




















ച്ചിറക്കി, “എഴുന്നേല്‍ക്കൂ! മിദ്യാന്യരെ തോല്ലി 
ക്കാന്‍ യഹോവ നമ്മെ സഹായിക്കും.” 1അന 
ന്തരം ഗിദെയോന്‍ മുന്നൂറുപേരെ മൂന്നു സംഘ 


അവര്‍ വധിച്ചു. എഫ്രയീമുകാര്‍ മിദ്യാന്യയരെ 
തുടര്‍ന്നും ഓടിച്ചു. പക്ഷേ അവര്‍ ആദ്യം ഓരേ 
ബിന്‍െറയും സേബിന്‍െറയും തലകള്‍ വെട്ടി 


ന്യായാധിപന്മാര്‍ 8:1-21 


യെടുത്ത്‌ ഗിദെയോന്‍ററ അടുത്തേക്കു കൊണ്ടു 
വന്നു. ജനങ്ങള്‍ യോര്‍ദ്ദാ൯നദി കുറുകെ കട 


ന്നിടത്തായിരുന്നു ഗിദെയോൻ അപ്പോള്‍. 
എഫ്രയീമുകാര്‍ ഗിദെയോനോട്‌ വളരെ 
കോപിച്ചു. ഗിദെയോനെ കണ്ടപ്പോള്‍ 


എഫ്രയീമുകാര്‍ അവനോടു ചോദിച്ചു, “നീ 
എന്തിനാണ്‌ ഞങ്ങളോട്‌ ഇങ്ങനെ പെരുമാ 
റിയത്‌? മിദ്യാന്യര്‍ക്കെതിരെ നീ യുദ്ധത്തിനു 
പുറപ്പെട്ടപ്പോള്‍ എന്തുകൊണ്ടാണ്‌ നീ ഞങ്ങ 
ളെ വിളിക്കാതിരുന്നത്‌?” 2പക്ഷേ ഗിദെയോൻ 
എഫ്രയീമുകാരോടു മറുപടി പറഞ്ഞു, 
“നിങ്ങള്‍ ചെയ്തിട്ടുള്ളിടത്തോളമൊന്നും നല്ല 
തായിട്ടുള്ളത്‌ ഞാന്‍ ചെയ്തിട്ടില്ല. നിങ്ങള്‍ 
എഫ്യീമുകള്‍ക്കു എന്റെ കുടുംബമായ 
അബീയേസെരിനെക്കാള്‍ വിളവുകിട്ടി. വിള 
വടു സമയത്ത്‌ എന്‍െറ കുടുംബക്കാര്‍ 
ശേഖരിക്കുന്നതിലുമധികം മുന്തിരി നിങ്ങള്‍ 
ഉപേക്ഷിച്ചു പോകുന്നു! അതല്ലേ ശരി? 3അങ്ങ 











250 


പേരുണ്ടായിരുന്നു. കിഴക്ക൯ദിക്കുകാരുടെ സൈ 
നൃത്തില്‍ ആകെ അവശേഷിച്ചവരായിരുന്നു 
അവര്‍. ആ സൈനൃത്തിലെ ഒരു ലക്ഷത്തി 
ഇരുപതിനായിരം ഭടന്മാര്‍ ഇതിനകം വധിക്ക 
പ്പെട്ടു കഴിഞ്ഞിരുന്നു. 1ഗിദെയോനും സൈന്യ 
വും സാര്‍ത്ഥവാഹ പാതയിലൂടെ പോയി. 
നോബഹ്‌, യൊഗ്ബെഹാ നഗരങ്ങള്‍ക്കു കിഴ 
ക്കായിരുന്നു ആ പാത. ഗിദെയോന്‍ കര്‍ക്കോര്‍ 
നഗരത്തില്‍ വന്ന്‌ ശത്രുവിനെ ആക്രമിച്ചു. 
ശത്രുസൈന്യം ഈ ആക്രമണം പ്രതീക്ഷിച്ചില്ല. 
മതിദ്യാന്ൃരുടെ രാജാക്കന്മാരായ സേബഹും 
സല്‍മുന്നയും ദൂരേക്കോടിപ്പോയി. പക്ഷേ 
ഗിദെയോന്‍ ആ രാജാക്കന്മാരെ പിന്തുടര്‍ന്നു 
പിടികൂടി. ഗിദെയോനും സൈന്യവും ശത്രു 
ക്കളെ തോല്ലിച്ചു. 

13അനന്തരം യോവാശിന്‍െറ പുത്രനായ 
ഗിദെയോൻ യൂദ്ധത്തില്‍നിന്നും മടങ്ങിയെത്തി. 
ഹേരെസുചുരം എന്നു പേരായ മലഞ്ചരിവി 
ലൂടെയാണവര്‍ മടങ്ങിവന്നത്‌. 14ഗിദെയോന്‍ 








നെതന്നെ നിങ്ങള്‍ക്കിപ്പോള്‍ ഒരു നല്ല വിളവു 
ണ്ടായിരിക്കുന്നു. മിദ്യാ൯നേതാക്കളായ ഓരേ 
ബിനെയും സേബിനെയും പിടികൂടാന്‍ 
ദൈവം നിങ്ങളെ അനുവദിച്ചു! എന്‍െറ വിജയ 


സുക്കോത്തു നഗരത്തില്‍നിന്ന്‌ ഒരു യുവാ 
വിനെ പിടികൂടി. ഗിദെയോന്‍ അവനോട്‌ 
ചില ചോദ്യങ്ങള്‍ ചോദിച്ചു. ചെറുപ്പക്കാരന്‍, 








ത്തെ നിങ്ങളുടെ വിജയവുമായി എനിക്കെ 
ങ്ങനെ തുലനം ചെയ്യാന്‍ കഴിയും?” ഗിദെ 
യോനന്‍െറ മറുപടി കേട്ടപ്പോള്‍ എഫ്രയീമുകാ 
ര്‍ക്കു ആദ്യമുണ്ടായിരുന്ന ദേഷ്യം കുറഞ്ഞു. 


രണ്ടു മിദ്യാന്‍രാജാക്കന്മാരെ ഗിദെയോൻ 

പിടിക്കുന്നു 

അനന്തരം ഗിദെയോനും അവന്‍െറ കൂട്ടരായ 
മുന്നൂറൂപേരും യോര്‍ദ്ദാന്‍നദിയിലേക്കിറങ്ങി 
നദിയുടെ മറുകര കടന്നു പോയി. പക്ഷേ 
അവര്‍ക്കു ക്ഷീണവും വിശപ്പുമുണ്ടായി. 5ഗിദെ 
യോന്‍ സുക്കോത്ത്നഗരക്കാരോടു പറഞ്ഞു, 
“എന്‍െറ ഭടന്മാര്‍ക്ക്‌ എന്തെങ്കിലും തിന്നാന്‍ 
കൊടുക്കൂ. എന്‍െറ ഭടന്മാര്‍ വളരെ ക്ഷീണിച്ചി 
രിക്കുന്നു. ഞങ്ങളിപ്പോഴും മിദ്യാ൯രാജാക്കന്മാ 
രായ സേബഹിനെയും സല്‍മുന്നയെയും ഓടി 
ക്കുകയാണ്‌.” 

പക്ഷേ സുക്കോത്തുനഗരത്തിന്‍െറ നേതാ 
ക്കള്‍ ഗിദെയോനോടു പറഞ്ഞു, “ഞങ്ങളെന്തി 
നാണ്‌ നിന്‍െറ ഭടന്മാര്‍ക്ക്‌ ഭക്ഷണം നല്‍കു 
ന്നത്‌? നിങ്ങളിനിയും സേബഹിനെയും സല്‍മു 
ന്നയെയും പിടിച്ചിട്ടില്ല.” 

"അപ്പോള്‍ ഗിദെയോൻ പറഞ്ഞു, “നിങ്ങള്‍ 
ഞങ്ങള്‍ക്കു ഭക്ഷണം തരാന്‍ വിസമ്മതിക്കുന്നു. 
സേബഹിനെയും സല്‍മുന്നയെയും പിടിക്കാന്‍ 
യഹോവ ഞങ്ങളെ സഹായിക്കും. അതിനു 
ശേഷം ഞാനിവിടെ തിരിച്ചുവരും. അപ്പോള്‍ 
ഞാന്‍ മരുഭൂമിയിലെ മുള്ളും മുള്‍ച്ചെടിയും 
കൊണ്ട്‌ നിങ്ങളുടെ തൊലി കീറും.” 

ഗിദെയോൻ സുക്കോത്തുനഗരത്തില്‍ 
നിന്നും പെനൂവേല്‍നഗരത്തിലേക്കു പോയി. 
സുക്കോത്തുകാരോടു ചോദിച്ചതുപോലെ 





ഗിദെയോനു വേണ്ടി ഏതാനും പേരുകള്‍ എഴു 
തി. സുക്കോത്തിലെ നേതാക്കളുടെയും മൂപ്പന്മാ 
രുടെയും പേരുകളായിരുന്നു അവന്‍ ഗിദെ 
യോന്‍ എഴുതിക്കൊടുത്തത്‌. എഴുപത്തിയേഴു 
പേരുകള്‍ അവന്‍ എഴുതിക്കൊടുത്തു. 
15അനന്തരം ഗിദെയോൻ സുക്കോത്തുനഗര 
ത്തിലേക്കു വന്നു. അവന്‍ നഗരവാസികളോടു 
പറഞ്ഞു, “ഇതാ സേബഹും സല്‍മുന്നയും. 
“നിന്‍െറ ക്ഷീണിച്ച ഭടന്മാര്‍ക്ക്‌ ഞങ്ങളെന്തിന്‌ 
ആഹാരം തരണം?” എന്നു നിങ്ങള്‍ എന്നെ 
പരിഹസിച്ചു ചോദിച്ചു.” 1സുക്കോത്തുനഗര 
ത്തിലെ മൂപ്പന്മാരെ ഗിദെയോന്‍ മരുഭൂമിയിലെ 
മുള്ളുകൊണ്ടും മുള്‍ൾച്ചെടികൊണ്ടും അടിച്ചു. 
17പെനുവേലിലെ ഗോപുരം തള്ളിയിടുകയും 
ചെയ്തു ഗിദെയോൻ. അനന്തരം ആ നഗര 
ത്തില്‍ താമസിക്കുന്നവരെ അവന്‍ വധിച്ചു. 
18അനന്തരം ഗിദെയോൻ, സേബഹിനോടും 
സല്‍മുന്നയോടും പറഞ്ഞു, “താബോര്‍പര്‍വ്വത 
ത്തില്‍ നിങ്ങള്‍ ചിലരെ കൊന്നു. അവര്‍ എന്തു 
പോലെയായിരുന്നു?”സേബഹും സല്‍മുന്നയും 
മറുപടി പറഞ്ഞു, “അവര്‍ നിന്നെപ്പോലെയാ 
യിരുന്നു. അവരിലോരോരുത്തരും ഓരോ രാജ 
കുമാരന്മാരെപ്പോലെ കാണപ്പെട്ടു.” 
19ഗിദെയോ൯ പറഞ്ഞു, “അവര്‍ എന്‍െറ 
സഹോദരന്മാരായിരുന്നു! എന്‍െറ അമ്മയുടെ 
പുത്രന്മാര്‍. നിങ്ങള്‍ അവരെ കൊല്ലാതിരുന്നു 
വെങ്കില്‍ ഞാനിപ്പോള്‍ നിങ്ങളെയും വധിക്കി 
ല്ലായിരുന്നു.” 
2%അപ്പോള്‍ ഗിദെയോൻ തന്‍െറ മൂത്തപുത്ര 
നായിരുന്ന യേഥെരിന്‍െറ നേരെ തിരിഞ്ഞു 
പറഞ്ഞു, “ആ രാജാക്കന്മാരെ വധിക്കുക.” 
പക്ഷേ വെറും ഒരു കുട്ടിയായിരുന്ന യേഥെര്‍ 














പെനുവേലുകാരോടും ഗിദെയോന്‍ ആഹാരം 
ചോദിച്ചു. പക്ഷേ സുക്കോത്തുകാര്‍ നല്‍കിയ 
അതേ മറുപടിയാണ്‌ പെനുവേല്‍നഗരവാ 
സികളും ഗിദെയോനു നല്‍കിയത്‌. അതിനാല്‍ 
ഗിദെയോന്‍ പെനൂവേല്‍വാസികളോടു പറ 
ഞ്ഞു, “ഞാന്‍ വിജയം നേടിക്കഴിഞ്ഞ്‌ ഇവിടെ 
മടങ്ങിവന്ന്‌ ഈ ഗോപുരം മറിച്ചിടും.” 
10സേബഹും സല്‍മുന്നയും അവരുടെ സൈ 
നയവും കര്‍ക്കോര്‍നഗരത്തിലുണ്ടായിരുന്നു. 
അവരുടെ സൈന്യത്തില്‍ പതിനയ്യായിരം 


ഭയന്നു. അതിനാല്‍ അവന്‍ തന്‍െറ വാള്‍ പുറ 
ത്തെടുത്തില്ല. 

2അപ്പോള്‍ സേബഹും സല്‍മുന്നയും ഗിദെ 
യോനോടു പറഞ്ഞു, “വരൂ, നീ തന്നെ ഞങ്ങളെ 
വധിക്കൂ. നീ ഒരു പുരുഷനും ആ പണി 
ചെയ്യാന്‍ ശക്തനുമാണ്‌.” അതിനാല്‍ ഗിദെ 
യോന്‍ എഴുന്നേറ്റ്‌ സേബഹിനേയും സല്‍മുന്ന 
യേയും വധിച്ചു. അനന്തരം ഗിദെയോന്‍ അവ 
രുടെ ഒട്ടകങ്ങളുടെ കഴുത്തില്‍നിന്നും ചന്ദ്രാക്ൃ 
തിയിലുള്ള അലങ്കാരം എടുത്തുമാറ്റി. 





251 


ഗിദെയോൻ ഒരു ഏഫോദുണ്ടാക്കുന്നു 

2യിസ്രായേലുകാര്‍ ഗിദെയോനോടു പറ 
ഞ്ഞു, “മിദ്യാനൃരില്‍നിന്നും നീ ഞങ്ങളെ രക്ഷി 
ച്ചു. അതിനാലിപ്പോള്‍ ഞങ്ങളെ ഭരിക്കുക. 
നീയും നിന്‍െറ പുത്രനും പനത്രനും ഞങ്ങളെ 
ഭരിക്കണമെന്നാണ്‌ ഞങ്ങളുടെ ആഗ്രഹം.” 

23എന്നാല്‍ ഗിദെയോന്‍ യിസ്രായേല്‍ജനത 
യോടു പറഞ്ഞു, “യഹോവയായിരിക്കും നിങ്ങ 
ളുടെ ഭരണാധിപന്‍. ഞാന്‍ നിങ്ങളെ ഭരിക്കുക 
യില്ല. എന്‍െറ പുത്രനും നിങ്ങളെ ഭരിക്കില്ല. 
4്യിസ്രായേലുകാര്‍ പരാജയപ്പെടുത്തിയവര്‍ 
ക്കിടയില്‍ ചിലര്‍ യിശ്മായേല്യരായിരുന്നു. യി 
ശ്മായേല്യര്‍ സര്‍ണ്ണകാതുവളയങ്ങള്‍ ധരി 
ച്ചിരുന്നു. അതിനാല്‍ ഗിദെയോൻ യിസ്ര്രായേ 
ലുകാരോടു പറഞ്ഞു, “നിങ്ങള്‍ ഈയൊരു 
കാര്യം എനിക്കുവേണ്ടി ചെയ്തുതരണം. യുദ്ധ 
ത്തിനിടയില്‍ നിങ്ങളെടുത്ത കാതുവളയങ്ങ 
ളില്‍ ഓരോന്ന്‌ നിങ്ങളോരോരുത്തരും എനിക്കു 
തരണം.” 

അതിനാല്‍ യിസ്രായേല്‍ജനത ഗിദെയോ 
നോടു പറഞ്ഞു, “നിനക്കു വേണ്ടതെന്തും 
ഞങ്ങള്‍ സന്തോഷത്തോടെ തരും.” അതിനാല 
വര്‍ ഒരു മേല്‍കുപ്പായം നിലത്തിട്ടു. ഓരോരുത്ത 
നും ഒരു കാതുവളയം വീതം ആ കുപ്പായത്തിലേ 
ക്കിട്ടു. ആ കാതുവളയങ്ങള്‍ ഒരുമിച്ചു കൂട്ടിയ 
a നാല്ചത്തിമൂന്നു പരണ്ടുണ്ടായിരുന്നു. 
യിസ്രായേല്‍ജനത ഗിദെയോനു നല്‍കിയ മറ്റു 
സമ്മാനങ്ങള്‍ അതില്‍പ്പെടുകയില്ല. ചന്ദ്രനെറ 
യും കണ്ണു നീര്‍ത്തുള്ളികളുടെയും ആകൃതിയി 
ലുള്ള ആഭരണങ്ങള്‍ അവര്‍ അവനു നല്‍കി. 
ധൂമ്രവര്‍ണ്ണത്തിലുള്ള നീളന്‍ കുപ്പായങ്ങളും 
അവര്‍ നല്‍കി. മിദ്യാന്യരുടെ രാജാക്കന്മാര്‍ ധരി 
ച്ചിരുന്നവയാണ്‌ ഇതെല്ലാം. മിദ്യാന്ൃരാജാക്ക 
ന്മാരുടെ ഒട്ടകങ്ങളുടെ ചങ്ങലകളും അവര്‍ 











ന്യായാധിപന്മാര്‍ 8:22-9:7 


അബിയേസ്രര്‍കുടുംബം ജീവിക്കുന്ന ഒഫ്രാ 
നഗരത്തിലാണ്‌ ഈ കല്ലറ. 3ഗിദെയോന്‍ മരി 
ച്ചയുടനെ തന്നെ, യിസ്രായേല്‍ജനത ദൈവ 
ത്തില്‍ വിശ്വസിക്കാതിരിക്കുകയും ബാലിനെ 
പിന്തുടരുകയും ചെയ്തു. അവര്‍ ബാല്‍ബെ 
രീത്തിനെ തങ്ങളുടെ ദൈവമാക്കി. 34യിന്ധ്രാ 
യേല്‍ജനതയ്ക്കു ചുറ്റും ജീവിച്ച ശത്രുക്കളില്‍ 
നിന്നെല്ലാം അവരെ രക്ഷിച്ചിട്ടുപോലും തങ്ങ 
ളുടെ ദൈവമാകുന്ന യഹോവയെ യിസ്ധ്രാ 
യേല്‍ജനത ഓര്‍മ്മിച്ചില്ല. 33അവര്‍ക്കായി അനേ 
കം നന്മകള്‍ ചെയ്തുവെങ്കില്‍പോലും യിസ്ധ്രാ 
യേല്‍ജനത യെരുബ്ബാലിന്‍െറ കുടുംബത്തോടു 
വിശ്വസ്തത പുലര്‍ത്തിയില്ല. 














അബീമേലെക്ക്‌ രാജാവാകുന്നു 

ലി പുത്രനായിരുന്നു അബീ 

മേലെക്ക്‌. അബീമേലെക്ക്‌ ശെഖേംനഗര 
ത്തില്‍ താമസിക്കുന്ന തന്‍െറ അമ്മാവന്മാരുടെ 
അടുത്തേക്കു പോയി. അവന്‍ തന്‍െറ അമ്മാവ 
ന്മാരോടും തന്‍െറ അമ്മയുടെ എല്ലാ കുടുംബാം 
ഗങ്ങളോടും പറഞ്ഞു, 2“ശെഖേംനഗരത്തിലെ 
നേതാക്കന്മാരോടു ഈ ചോദ്യം ചോദിക്കുക: 
“നിങ്ങളെ യെരുബ്പാലിന്‍െറ എഴുപതു പുത്ര 
ന്മാര്‍ ഭരിക്കുന്നതാണോ ഒരാള്‍ മാത്രം ഭരിക്കുന്ന 
താണോ നല്ലത്‌? ഞാന്‍ നിങ്ങളുടെ ബന്ധുവാ 
ണെന്നത്‌ ഓര്‍മ്മിക്കുക.” 

3അബീമേലെക്കിനെറെ അമ്മാവന്മാര്‍ ശെഖേ 
മിലെ നേതാക്കന്മാരോടു ആ ചോദ്യം ചോദി 
ച്ചു. അബീമേലെക്കിനെ പിന്തുടരാന്‍ ശെഖേ 
മിലെ നേതാക്കന്മാര്‍ തീരുമാനിച്ചു. നേതാക്ക 
ന്മാര്‍ പറഞ്ഞു, “എന്തായാലും അവന്‍ നമ്മുടെ 
സഹോദരനാണല്ലോ.” അതിനാല്‍ ശെഖേ 
മിലെ നേതാക്കന്മാര്‍ അബീമേലെക്കിന്‌ എഴു 
പതു വെള്ളിക്കഷണങ്ങള്‍ നല്‍കി. ബാല്‍ബെ 




















അവനു നല്‍കി. 

2്ഗിദെയോന്‍ സ്വര്‍ണ്ണം, ഒരു എഫോദുണ്ടാ 
ക്കാന്‍ ഉപയോഗിച്ചു. അവന്‍ എഫോദ്‌ തന്‍െറ 
ജന്മപട്ടണമായ ഒഫ്രയില്‍ വച്ചു. യിസ്രായേല്‍ 
ജനത മൂഴുവന്‍ എഫോദിനെ ആരാധിച്ചു. 
അങ്ങനെ യിസ്രായേലുകാര്‍ ദൈവത്തെ വിശ്വ 





രീത്ത്‌ ദേവന്‍െറ ആലയത്തില്‍ നിന്നായിരുന്നു 
ആ വെള്ളി. അബീമേലെക്ക്‌ ആ വെള്ളിയുപ 
യോഗിച്ച്‌ കുറേപ്പേരെ കൂലിക്കെടുത്തു. അവര്‍ 
വിലകെട്ടവരും വിവരംകെട്ടവരും ഒന്നിനും 
കൊള്ളരുതാത്തവരും ആയിരുന്നു. അവര്‍ അബീ 
മേലെക്ക്‌ എവിടെപോയാലും അവനെ പിന്തു 

















സിക്കാതെ എഫോദിനെ ആരാധിച്ചു. ഗിദെ 
യോനെയും അവന്‍െറ കുടുംബത്തെയും പാപ 
ത്തില്‍ കുരുക്കുന്ന ഒരു കെണിയായിത്തീര്‍ന്നു 
എഫോദ്‌. 


ഗിദെയോന്‍െറ മരണം 

2&തിദ്യാന്യരെ യിസ്രായേലുകാരുടെ ഭരണ 
ത്തിന്‍ കീഴിലാക്കി. മിദ്യാന്യര്‍ പിന്നെ ഒരു 
കുഴപ്പവും ഉണ്ടാക്കിയില്ല. ഗിദെയോൻ ജീവി 
ച്ചിരുന്ന കാലത്ത്‌, നാല്പതുവര്‍ഷത്തേക്കു അവി 
ടെ സമാധാനം പുലര്‍ന്നു. 2യോവാശിന്‍െറ 
പുത്രനായ യെരൂബ്ബാല്‍ (ഗിദെയോൻ) വീട്ടി 
ലേക്കു പോയി. 30ഗിദെയോനന്‍ സ്വന്തമായി 
എഴുപത്‌ പൂത്രന്മാരുണ്ടായിരുന്നു. അനേകം 
ഭാര്യമാരുണ്ടായിരുന്നതുകൊണ്ടാണ്‌ അവന്‍ 
ഇത്രയധികം പുത്രന്മാരുണ്ടായത്‌. 31ഗിദെയോന്‍ 
ശേഖേമില്‍ ഒരു വെപ്പുട്ടിയുണ്ടായിരുന്നു. ആ 
വെപ്പാട്ടിയില്‍ അവന്‍ ഒരു പുത്രനുണ്ടായിരു 
ന്നു. അബീമേലെക്ക്‌ എന്നായിരുന്നു ആ പുത്രന്‌ 
പേര്‍ ഇട്ടത്‌. 

32അങ്ങനെ യോവാശിനന്‍െറ പുത്രനായ ഗിദെ 
യോന്‍ വയോവ്ൃദ്ധനായി മരിച്ചു. അവന്‍െറ 
പിതാവായ യോവാശിനന്‍െറ സ്വന്തമായ കല്ലറ 
യിലായിരുന്നു ഗിദെയോനെ സംസ്കരിച്ചത്‌. 








ടര്‍ന്നു. 

ടഅബീമേലെക്ക്‌ ഒഫ്രയില്‍ തന്‍െറ പിതാ 
വിന്‍െറയടുത്തേക്കു പോയി. അബീമേലെക്ക്‌ 
തന്‍െറ സഹോദരന്മാരെ വധിച്ചു. തന്‍െറ 
പിതാവായ യെരുബ്ബാലിന്‍െറ എഴുപതു പുത്ര 
ന്മാരെ അബീമേലെക്ക്‌ കൊന്നു. ഒരേസമയത്താ 
ണ്‌ അവന്‍ അവരെയെല്ലാം കൊന്നത്‌. 
എന്നാല്‍ യെരുബ്പാലിന്‍൯ന്‍െറെ ഇളയപുത്രന്‍ 
അബീമേലെക്കില്‍നിന്നും ഒളിച്ചു രക്ഷപ്പെട്ടു. 
യോഥാം എന്നായിരുന്നു ഇളയപുത്രനന്‍െറെ പേര്‍. 

അനന്തരം ശെഖേമിലെ എല്ലാ നേതാക്കളും 
മില്ലോയുടെ സഭയും അബീമേലെക്കിനെ തങ്ങ 
ളുടെ രാജാവാക്കുവാ൯ന്‍ ശെഖേമിലെ സ്തംഭ 
ത്തിനടുത്തുള്ള വലിയ മരത്തിനടുത്ത്‌ ഒരുമി 


ച്ചുകൂടി. 














യോഥാമിന്‍െറ കഥ 
"ശേഖേംനഗരത്തിലെ നേതാക്കന്മാര്‍ അബീ 
മേലെക്കിനെ രാജാവാക്കിയ കാര്യം യോഥാം 
കേട്ടു. അതുകേട്ടപ്പോള്‍ അവന്‍ ഗെരിസ്സീംപര്‍ 
വൃതത്തില്‍ ചെന്നുനിന്നു. യോഥാം തന്‍െറ കഥ 

ജനങ്ങളോടു വിളിച്ചു പറഞ്ഞു, 








ഒരേ സമയം 
അര്‍ത്ഥം. 


“ഒരു കല്ലില്‍” എന്നാണിതിന്‍റെ 


ന്യായാധിപന്മാര്‍ 9:8-32 


ശെഖേംനഗരത്തിലെ നേതാക്കന്മാരേ, എന്നെ 
ശ്രദ്ധിക്കൂ. അനന്തരം ദൈവം നിങ്ങളെ കേള്‍ 
ക്കട്ടെ. ഒരു ദിവസം മരങ്ങള്‍ തങ്ങള്‍ക്കൊരു 
രാജാവിനെ തെരഞ്ഞെടുക്കാന്‍ നിശ്ചയിച്ചു. 
മരങ്ങള്‍ ഒലീവു മരത്തോടു പറഞ്ഞു, “ഞങ്ങള്‍ 
ക്കുമേല്‍ നീ രാജാവാകുക.” “പക്ഷേ ഒലീവു 
മരം പറഞ്ഞു, “മനുഷ്യരും ദൈവവും എന്‍െറ 
എണ്ണയ്ക്കായി എന്നെ വാഴ്ത്തുന്നു. മറ്റു മരങ്ങ 
ള്‍ക്കുമേല്‍ ഭരണം നടത്തുന്നതിനായി മാത്രം 
എണ്ണയുല്ലാദിപ്പിക്കുന്നതു ഞാന്‍ നിര്‍ത്തണ 
മോ?” 10അനന്തരം വൃക്ഷങ്ങള്‍ അത്തിമരത്തോടു 
പറഞ്ഞു, “ഞങ്ങളുടെ രാജാവാകാന്‍ വരി ക.” 
പക്ഷേ അത്തിമരം പറഞ്ഞു, “മറ്റു മരങ്ങളുടെ 
മേല്‍ ഭരണം നടത്തുന്നതിനായി മാത്രം ഞാന്‍ 
എന്‍െറ നല്ലതും മാധുര്യമേറിയതുമായ പഴങ്ങ 
ളുണ്ടാക്കുന്നതു നിര്‍ത്തണമോ?” 12അനന്തരം മര 
ങ്ങള്‍ മുന്തിരിവള്ളിയോടു പറഞ്ഞു, “ഞങ്ങ 
ളുടെ രാജാവാകുവാന്‍ വരൂ.” 13എന്നാല്‍ മുന്തി 
രിവള്ളി മറുപടി പറഞ്ഞു, “എന്‍െറ വീഞ്ഞ്‌ 
മനുഷ്യരെയും രാജാക്കന്മാരെയും സന്തോഷി 
പ്പിക്കുന്നു. മരങ്ങളുടെ രാജാവായി അവരെ ഭരി 
ക്കുന്നതിനു വേണ്ടി മാത്രം ഞാന്‍ വീഞ്ഞുണ്ടാ 
ക്കുന്നതു നിര്‍ത്തണോ?” 4അവസാനം മരങ്ങ 
ളെല്ലാം മുള്‍പ്പടര്‍പ്പിനെ സമീപിച്ചു, “ഞങ്ങ 
ളുടെ രാജാവാകാന്‍ വരൂ.” പക്ഷേ മുള്‍പ്പടര്‍ 
പ്പു പറഞ്ഞു, “എന്നെ രാജാവാക്കണമെന്ന്‌ 
യഥാര്‍ത്ഥത്തില്‍ നിങ്ങള്‍ ആഗ്രഹിക്കുന്നുവെ 
ങ്കില്‍ എന്‍െറ തണലില്‍ വന്ന്‌ അഭയം പ്രാപി 
ക്കുക. എന്നാല്‍ നിങ്ങള്‍ക്കങ്ങനെ ആഗ്രഹമി 
ല്ലെങ്കില്‍ മുള്‍പ്പടര്‍ രില്‍നിന്നും അഗ്നിയുണ്ടാ 
കട്ടെ. ആ അഗ്നിയില്‍ ലെബാനോനിലെ ദേവ 
ദാരുക്കള്‍ പോലും എരിഞ്ഞു പോകട്ടെ.” 





16“ണനി നിങ്ങള്‍ പൂര്‍ണ്ണമായും സത്യ സന്ധ 
തയോടെയായിരുന്നു അബീമേലെക്കിനെ രാജാ 
വാക്കിയതെങ്കില്‍ നിങ്ങള്‍ക്ക്‌ അവനില്‍ സന്തു 
ഷ്ടരായിരിക്കാം. അവനെ രാജാവാക്കുക വഴി 
യെരുബ്ബാലിനോടും അവന്‍െറ കുടുംബത്തോ 
ടും നിങ്ങള്‍ നീതി പുലര്‍ത്തുകയും അവരോടു 
കഴിയുന്നത്ര നന്നായി പെരുമാറുകയും ചെയ്‌ 
താല്‍ അതു നന്നായിരിക്കും. 7പക്ഷേ എന്‍െറ 
പിതാവ്‌ നിങ്ങളോടെന്താണു ചെയ്തതെന്നാ 
ലോചിക്കുക. എന്‍റ പിതാവ്‌ നിങ്ങള്‍ക്കു 
വേണ്ടി യുദ്ധം ചെയ്തു. തന്‍റെ ജീവന്‍ 
പണയംവച്ചായിരുന്നു അവന്‍ നിങ്ങളെ മിദ്യാ 
നൃരില്‍നിന്നും രക്ഷിച്ചത്‌. 18&പക്ഷേ നിങ്ങള്‍ 
എനെറെ പിതാവിന്‍െറ കുടുംബത്തിനെതിരെ 
ഇപ്പോള്‍ തിരിഞ്ഞിരിക്കുന്നു. എന്‍െറ പിതാ 
വിന്‍റെ എഴുപതു പുത്രന്മാരെ മുഴുവനും ഒരേ 
സമയം വധിച്ചു. ശെഖേംനഗരത്തിനുമേല്‍ 
നിങ്ങള്‍ അബീമേലെക്കിനെ രാജാവായി 
വാഴിച്ചു. അവന്‍ നിങ്ങളുടെ ബന്ധുവായതി 
നാലാണ്‌ നിങ്ങളവനെ രാജാവാക്കിയത്‌. 
പക്ഷേ അവന്‍ എന്‍റെ പിതാവിന്‍െറ അടിമ 
പ്പെണ്ണിന്‍െറ പുത്രന്‍ മാത്രമായിരുന്നു! 14അതി 
നാല്‍, യെരുബ്ബാലിനോടും അവന്‍െറ കുടുംബ 
ത്തോടും നിങ്ങള്‍ ഇന്ന്‌ പൂര്‍ണ്ണമായും സത്യസ 
ന്ധരായിരിക്കുന്നുവെങ്കില്‍ അബീമേലെക്കിനെ 
നിങ്ങളുടെ രാജാവായി വാഴിക്കുന്നതില്‍ 
നിങ്ങള്‍ സന്തോഷിക്കുക. അവനും നിങ്ങളില്‍ 
സന്തുഷ്ടനായിരിക്കട്ടെ. 24പക്ഷേ നിങ്ങള്‍ 
വേണ്ടതുപോലെ പ്രവര്‍ത്തിച്ചില്ലെങ്കില്‍ 
ശെഖേമിലെ നേതാക്കളായ നിങ്ങളെയും 
മില്ലോയുടെ ഭവനവും അബീമേലെക്ക്‌ നശിപ്പി 


























252 


ച്ചേക്കാം. അബീമേലെക്കും നശിപ്പിക്കപ്പെ 
ട്ടേക്കാം!” 
2ഇതെല്ലാം പറഞ്ഞതിനുശേഷം യോഥാം 


ഓടിപ്പോയി. ബേര്‍ എന്നു പേരായ നഗരത്തി 
ലേക്കാണവന്‍ രക്ഷപെട്ടത്‌. തന്‍െറ സഹോദര 
നായ അബീമേലെക്കിനെ ഭയന്നതുകൊണ്ടാണ്‌ 
യോഥാം ആ നഗരത്തില്‍ തങ്ങിയത്‌. 





അബീമേലെക്ക്‌ ശെഖേമിനെതിരെ 
യുദ്ധം ചെയ്യുന്നു 

മാഅബീമേലെക്ക്‌ യിസ്രായേല്‍ജനതയ്ക്കു 
മേല്‍ മൂന്നു വര്‍ഷം ഭരണം നടത്തി. 23-24അബീ 
മേലെക്ക്‌ യെരുബ്ബാലിന്‍െറ എഴുപതു പുത്ര 
ന്മാരെ, തന്‍െറ സ്വന്തം സഹോദരന്മാരെ, വധി 
ചു! ഈ തിന്മ ചെയ്യുന്നതിന്‌ ശെഖേമിലെ 
നേതാക്കന്മാരും അവനെ പിന്തുണച്ചു. അതി 
നാല്‍ ദൈവം അബീമേലെക്കിനും നേതാക്കള്‍ 
ക്കുമിടയില്‍ അകല്‍ച്ചയുണ്ടാക്കി. അതിനാല്‍ 
ശെഖേമിലെ നേതാക്കള്‍ അബീമേലെക്കിനെ 
പീഡിപ്പിക്കാന്‍ പരിപാടിയിട്ടു. 2ശെഖേം 
നഗരത്തിലെ നേതാക്കന്മാര്‍ക്ക്‌ അബീമേലെ 
ക്കിനെ ഒട്ടും ഇഷ്ടമായിരുന്നില്ല. മലമുകളി 
ലൂടെ കടന്നുപോകുന്നവരെ ആക്രമിക്കാനും 
കൊള്ളയടിക്കാനും അവര്‍ ചിലരെ നിയോ 
ഗിച്ചു. ആ ആക്രമണങ്ങളെ അബീമേലെക്ക്‌ 
കണ്ടുപിടിച്ചു. 

2%ഏഎബെദിന്‍െറ പുത്രനായ ഗാലും അയാ 
ളുടെ സഹോദരന്മാരും ശെഖേംനഗരത്തിലേക്കു 
പോയി. ശെഖേംനഗരനേതാക്കള്‍ ഗാലിനെ 
വിശ്വസിക്കാനും തുടങ്ങി. 2ഒരു ദിവസം 
ശെഖേംനിവാസികള്‍ മുന്തിരി പറിക്കാന്‍ വയ 
ലിലേക്കു പോയി. അവര്‍ മുന്തിരി പിഴിഞ്ഞ്‌ 
വീഞ്ഞുണ്ടാക്കി. അനന്തരം അവര്‍ തങ്ങളുടെ 
ദൈവത്തിന്‍റെ ആലയത്തില്‍ ഒരു വിരുന്നു 
നടത്തുകയും ചെയ്തു. അവര്‍ തിന്നുകയും 
കുടിക്കുകയും അബീമേലെക്കിനെ ദുഷിച്ചു 
സംസാരിക്കുകയും ചെയ്തു. 

28അപ്പോള്‍ ഏബെദിനന്‍െെറ പുത്രനായ ഗാല്‍ 
പറഞ്ഞു, “നമ്മള്‍ ശെഖേംകാരാണ്‌. നമ്മള്‍ 
എന്തിന്‌ അബീമേലെക്കിനെ അനുസരിക്കണം? 
അവന്‍ ആരാണെന്നാണവനന്‍െറ വിചാരം? 
അബീമേലെക്ക്‌ യെരുബ്ബാലിന്‍െറ ഒരു പുത്രനാ 
ണെന്നതു ശരിയല്ലേ? അവന്‍ സെബൂലിനെ 
തന്‍െറ ഉദ്യോഗസ്ഥനാക്കിയെന്നതു ശരിയല്ലേ? 
നമ്മള്‍ അബീമേലെക്കിനെ അനുസരിക്കേണ്ട 
തില്ല! നമ്മള്‍ നമ്മുടെ തന്നെയാളുകളായ 
ഹാമോരുകാരെ അനുസരിച്ചാല്‍ മതി. (ശെഖേ 
മിന്‍റെ പിതാവായിരുന്നു ഹാമോര്‍.) 29നിങ്ങള്‍ 
എന്നെ അവരുടെ സൈന്യാധിപനാക്കിയാല്‍ 
അബീമേലെക്കിനെ ഞാന്‍ നശിപ്പിക്കാം. ഞാന്‍ 
അവനോടു പറയും, “നിന്‍റെ സൈന്യവുമായി 
യുദ്ധത്തിനു വരിക.” 

34സെബൂല്‍ ആയിരുന്നു ശെഖേമിലെ ഗവര്‍ 
ണ്ണര്‍. ഏബെദിനന്‍െറ പുത്രനായ ഗാല്‍ പറയു 
ന്നതു കേട്ട്‌ സെബൂലിനു വളരെ കോപമു 
ണ്ടായി. 31സെബൂല്‍, അരൂമാഹ്‌ നഗരത്തിലുള്ള 
അബീമേലെക്കിന്‌ ഒരു സന്ദേശമയച്ചു. 
സന്ദേശം ഇതായിരുന്നു: 

ഏബെദിന്‍െറെറ പുത്രനായ ഗാലും ഗാലിന്‍െറ 
സഹോദരന്മാരും ശെഖേം നഗരത്തിലേക്കു 
വന്നിരിക്കുന്നു. അവര്‍ നിനക്കു കുഴപ്പങ്ങളുണ്ടാ 
ക്കുന്നു. നഗരത്തെ മൂഴുവന്‍ അവന്‍ നിനക്കെ 
തിരെ തിരിക്കുന്നു. 32അതിനാല്‍ നീയും നിന്‍െറ 
യാളുകളും ഇന്നുരാത്രി തന്നെ വന്ന്‌ നഗര 


























253 


ത്തിനു പുറത്തുള്ള വയലുകളില്‍ ഒളിച്ചിരി 
ക്കണം. 33അനന്തരം പ്രഭാതത്തില്‍ സൂര്യനുദി 
ക്കുമ്പോള്‍ നഗരത്തെ ആക്രമിക്കുക. ഗാലും 
സൈന്യവും നിങ്ങളോടു യുദ്ധം ചെയ്യാന്‍ ഇറ 
ങ്ങിവരും. അവര്‍ യുദ്ധത്തിനിറങ്ങി വരുമ്പോള്‍ 
അവരോടു നിനക്കു ചെയ്യാനാവുന്നതു ചെയ്യു 
ക. 34അതിനാല്‍ അബീമേലെക്കും അവന്‍െറ 
മുഴുവന്‍ ഭടന്മാരും രാത്രിയില്‍ എഴുന്നേറ്റ്‌ നഗര 
ത്തിലേക്കു പോയി. ആ ഭടന്മാരെ നാലു സംഘ 
ങ്ങളായി തിരിച്ചു. അവര്‍ ശെഖേംനഗരത്തിന 
ടുത്ത്‌ ഒളിച്ചിരുന്നു. 3ഏബെദിന്‍െറ പുത്രനായ 
ഗാല്‍, ശെഖേം നഗരവാതിലിലേക്കുള്ള പ്രവേ 
ശന ദ്വാരത്തിലേക്കിറങ്ങിച്ചെന്നു നില്‍ക്കുകയാ 
യിരുന്നു. ഗാല്‍ അവിടെ നില്‍ക്കവേ, അബീമേ 
ലെക്കും അവന്‍െറ ഭടന്മാരും അവരുടെ ഒളിസ 
ങ്കേതങ്ങളില്‍നിന്നും ചാടി വന്നു. 

36ഗാല്‍ ഭടന്മാരെ കണ്ടു. ഗാല്‍ സെബൂലി 
നോടു പറഞ്ഞു, “നോക്കു, പര്‍വ്വതത്തില്‍ 
നിന്ന്‌ ആളുകള്‍ ഇറങ്ങിവരുന്നു.” പക്ഷേ സെ 
ബൂല്‍ പറഞ്ഞു, “നിങ്ങള്‍ പര്‍വ്വതങ്ങളുടെ നിഴ 
ലൂകളാണ്‌ കാണുന്നത്‌. നിഴലുകള്‍ മനുഷ്യരെ 
പ്പോലെ കാണുന്നതാണ്‌.” 

പക്ഷേ ഗാല്‍ വീണ്ടും പറഞ്ഞു, “നോക്കൂ, 
അവിടെ ആ സ്ഥലത്തിന്‍െറ പൊക്കിള്‍കുഴി 
യില്‍നിന്ന്‌ ചിലര്‍ ഇറങ്ങി വരുന്നു. അതാ, 
അവിടെയും! മാന്ത്രികന്‍നെറ മരത്തിനു മുകളി 
ലൂടെ ഞാന്‍ ആരുടെയോ തല കണ്ടു.” 38സെ 
ബൂല്‍ ഗാലിനോടു പറഞ്ഞു, “നീ എന്താണി 
പ്പോള്‍ വീമ്പു പറയാത്തത്‌? നീ പറഞ്ഞു, 
“ആരാണ്‌ അബീമേലെക്കാ നമ്മളെന്തിനവനെ 
അനുസരിക്കണം?” നീ ഇവരെ പരിഹാസ്യ 
രാക്കി. ഇപ്പോള്‍ പുറത്തേക്കു പോയി അവ 
രോടു യുദ്ധം ചെയ്യുക.” 

39അതിനാലാണ്‌ ഗാല്‍ ശെഖേമിലെ നേതാക്ക 
ന്മാരെ അബീമേലെക്കിനോടു യൂദ്ധം ചെയ്യാന്‍ 
നയിച്ചത്‌. 4അബീമേലെക്കും സൈന്യവും ഗാ 
ലിനെയും സൈന്യത്തെയും ഓടിച്ചു. ഗാലി 
നന്‍െറയാളുകള്‍ ശെഖേംനഗരകവാടം വരെ 
തിരിഞ്ഞോടി. കവാടത്തിലേക്കു മടങ്ങിയെ 
ത്താനാവുന്നതിനു മുമ്പ്‌ ഗാലിന്‍െറ അനേകം 
ആളുകള്‍ കൊല്ലപ്പെട്ടു. 

41അനന്തരം അബീമേലെക്ക്‌ അരുമായിലേക്കു 
മടങ്ങി. സെബൂല്‍ ഗാലിനെയും അവന്‍െറ 
സഹോദരന്മാരെയും ശെഖേം നഗരത്തില്‍ 
നിന്നും പുറത്താക്കി. 42പിറ്റേദിവസം ശെഖേം 
നിവാസികള്‍ വയലില്‍ പണിയെടുക്കാനായി 
പോയി. അബീമേലെക്ക്‌ അതു കണ്ടുപിടിച്ചു. 
43അതിനാല്‍ അബീമേലെക്ക്‌ തന്‍െറ സൈന്യ 
ത്തെ മൂന്നു സംഘങ്ങളായി തിരിച്ചു. അവന്‍ 
ശെഖേംജനതയെ അത്ഭൂതപ്പെടുത്തുന്ന ആക്ര 
മണം നടത്താനാണാഗ്രഹിച്ചത്‌. അതിനായി 
അവന്‍ തന്‍റെ സൈന്യത്തെ വയലുകളില്‍ 
ഒളിപ്പിച്ചു. ജനങ്ങള്‍ നഗരത്തിനു പുറത്തേക്കു 
വരുന്നതു കണ്ടപ്പോള്‍ അവന്‍ അവരുടെമേല്‍ 
ചാടിവീണ്‌ അവരെ ആക്രമിച്ചു. 44അബീമേ 
ലെക്കും അവന്‍റെ സംഘവും ശേഖേമിന്‍െറെ 
കവാടത്തിനടുത്തൊരു സ്ഥലത്തേക്ക്‌ ഓടി 
പ്പോയി. മറ്റു രണ്ടു സംഘങ്ങളും വയലിലുള്ള 
വരുടെ നേര്‍ക്ക്‌ ഓടി അവരെ ആക്രമിച്ചു. 
ആ ദിവസം മുഴുവന്‍ അബീമേലെക്കും സൈ 
നയവും ശെഖേംനഗരത്തിനെതിരെ യുദ്ധം 
ചെയ്തു. അബീമേലെക്കും സൈന്യവും 
ശെഖേംനഗരം പിടിച്ചെടുക്കുകയും ആ നഗര 
വാസികളെ വധിക്കുകയും ചെയ്തു. അനന്തരം 





























ന്യായാധിപന്മാര്‍ 9:33-57 


അബീമേലെക്ക്‌ നഗരം ഇടിച്ചുനിരത്തുകയും 
അവിടെ ഉപ്പു വിതറുകയും ചെയ്തു. 4ശെഖേ 
മിലെ ഗോപുരത്തില്‍ ചിലര്‍ ജീവിച്ചിരുന്നു. 
ശെഖേമിനു സംഭവിച്ചതറിഞ്ഞ അവര്‍ ഏല്‍ 
ബെരീത്ത്‌ ദേവന്‍െറ ആലയത്തിലെ ഏറ്റവും 
സുരക്ഷിതമായ മുറിയില്‍ ഒത്തു കൂടി. 4്ശെഖേ 
മിന്‍റെ ഗോപുരത്തിലെ എല്ലാ നേതാക്കളും 
ഒത്തുകൂടിയിട്ടുണ്ടെന്ന്‌ അബീമേലെക്ക്‌ അറി 
ഞ്ഞു. 44അതിനാല്‍ അബീമേലെക്കും സൈന്യ 
വും സല്‍മോന്‍പര്‍വ്ൃതത്തിലേക്കു കയറി. 
അബീമേലെക്ക്‌ ഒരു കോടാലിയെടുത്ത്‌ ഏതാ 
നും ശാഖകള്‍ മുറിച്ചു. ആ ശാഖകള്‍ അവന്‍ 
തന്‍െറ ചുമലിലേറ്റി. അനന്തരം തന്നോടൊച്പ 
മുണ്ടായിരുന്നവരോടു പറഞ്ഞു, “വേഗമാ 
കട്ടെ! ഞാന്‍ ചെയ്യുന്നതു തന്നെ ചെയ്യുക.” 
49അതിനാല്‍ അവരെല്ലാവരും ശാഖകള്‍ മുറി 
ച്ചെടുത്ത്‌ അബീമേലെക്കിനെ പിന്തുടര്‍ന്നു. 
ഏല്‍ബെരീത്ത്‌ ദേവന്‍െറ ആലയത്തിലെ സുര 
ക്ഷിതമായ മുറിക്കെതിരെ അവര്‍ ആ മരശാഖ 
കള്‍ കൂട്ടിയിട്ടു. അനന്തരം അവര്‍ ആ മരശാഖ 
കള്‍ക്കു തീവച്ച്‌ ആ മുറിയിലുണ്ടായിരുന്നവ 
രെയൊക്കെ ചുട്ടുകൊന്നു. അങ്ങനെ ശെഖേം 
ഗോപൂരത്തിനടുത്തു ജീവിച്ചിരുന്ന ആയിരം 
സ്ത്രീപുരുഷന്മാര്‍ വധിക്കപ്പെട്ടു. 














അബീമേലെക്കിന്‍െറ മരണം 

അനന്തരം അബീമേലെക്കും അവറ്റ 
സൈന്യവും തേബെസുനഗരത്തിലേക്കു പോ 
യി ആ നഗരം പിടിച്ചെടുത്തു. ടീപക്ഷേ നഗര 
ത്തിനുള്ളില്‍ ശക്തമായൊരു ഗോപുരമുണ്ടായി 
രുന്നു. നഗരത്തിലെ മുഴുവന്‍ നേതാക്കളും മറ്റു 
സ്ത്രീപുരുഷന്മാരും ഗോപുരത്തിലേക്കോടി. 
ജനങ്ങള്‍ മുഴുവന്‍ ഗോപുരത്തിനകത്തായ 
പ്പോള്‍ അവര്‍ പിന്നില്‍ നിന്നും വാതില്‍ പൂട്ടി. 
അനന്തരം അവര്‍ ഗോപുരത്തിനന്‍െറ മച്ചിലേക്കു 
കയറി. 5അബീമേലെക്കും സൈന്യവും ഗോ 
പുരം ആക്രമിക്കാന്‍ വന്നു. അബീമേലെക്ക്‌ 
ഗോപുരത്തിന്‍െറെ വാതില്‍ വരെ പോയി. ഗോ 
പുരം കത്തിക്കാനായിരുന്നു അവന്‍െറ പദ്ധതി. 
ടപക്ഷേ അബീമേലെക്ക്‌ ഗോപുരത്തിന്‍െറ 
വാതില്‍ക്കല്‍ നില്‍ക്കുമ്പോള്‍ മച്ചില്‍ നിന്നി 
രുന്ന ഒരു സ്ത്രീ ഒരു തിരികല്ല്‌ അവന്‍െറ തല 
യിലേക്കിട്ടു. തിരികല്ല്‌ അബീമേലെക്കിന്റെ 
തലയോട്ടി തകര്‍ത്തുകളഞ്ഞു. 54അബീമേലെക്ക്‌ 
തന്‍െറ ആയുധങ്ങള്‍ ചുമക്കുന്ന ഭൂുത്യനോടു 
വേഗം പറഞ്ഞു, “നീ വാളെടുത്ത്‌ എന്നെ 
കൊല്ലുക. “ഒരു സ്ത്രീ അബീമേലെക്കിനെ 
കൊന്നു” എന്നു ആളുകള്‍ പറയാതിരിക്കാന്‍ 
നീ തന്നെ എന്നെ വധിക്കണം” അതിനാല്‍ 
ഭൃത്യന്‍ അബീമേലെക്കിനെ തന്‍െറ വാളുകൊ 
ണ്ട്‌ കുത്തുകയും അ ബീമേലെക്ക്‌ മരിക്കുകയും 
ചെയ്തു. $അബീമേലെക്ക്‌ മരിച്ചത്‌ യിസന്ധ്രാ 
യേലുകാര്‍ കണ്ടു. അതിനാല്‍ അവരെല്ലാം വീടു 
കളിലേക്കു മടങ്ങി. 








അങ്ങനെ അബീമേലെക്കിനെ അവന്‍ 
ചെയ്ത പാപങ്ങള്‍ക്കു ദൈവം ശിക്ഷിച്ചു. 
തന്‍െറ എഴുപതു സഹോദരന്മാരെ വധിക്കുക 
വഴി അബീമേലെക്ക്‌ തന്‍െറ പിതാവിനോടു 
തന്നെ പാപം ചെയ്തു. 5ശെഖേംനഗരവാസി 
കളെയും അവരുടെ പാപങ്ങള്‍ക്കു ദൈവം 
ശിക്ഷിച്ചു. അങ്ങനെ ഗിദെയോന്‍െറ ഇളയ 
പുത്രനായിരുന്ന യോഥാമിനന്‍െറ വാക്കുകള്‍ 
യാഥാര്‍ത്ഥ്യമായി. 


ന്യായാധിപന്മാര്‍ 10:1-11:5 


ന്യായാധിപനായ തോലാ 

അബീമേലെക്കി൯െറെ മരണശേഷം 
] യിസ്രായേല്‍ജനതയെ രക്ഷിക്കാന്‍ 
ദൈവം മറ്റൊരു ന്യായാധിപനെ അയച്ചു. 
തോലാ എന്നായിരുന്നു അയാളുടെ പേര്‌. 
പൂവാ എന്നു പേരായ ഒരാളുടെ പുത്രനായി 
രുന്നു തോലാ. ദോദോ എന്നു പേരായ ഒരാളുടെ 
പുത്രനായിരുന്നു പൂവാ. യിസ്സാഖാരിന്‍െറ 
ഗോത്രക്കാരനായിരുന്നു തോലാ. ശാമീര്‍നഗര 
ത്തിലായിരുന്നു തോലാ താമസിച്ചിരുന്നത്‌ 
എഫ്രയീമിലെ മലമ്പ്പ ദേശത്തായിരുന്നു ശാമീര്‍ 
നഗരം. 2തോലാ ഇരുപത്തിമൂന്നു വര്‍ഷം 
യിസ്രായേലുകാരുടെ ന്യായാധിപനായിരുന്നു. 
അനന്തരം തോലാ മരണമടയുകയും ശാമീരില്‍ 
തന്നെ സംസ്കരിക്കപ്പെടുകയും ചെയ്തു. 











ന്യായാധിപനായ യായീര്‍ 

ദതോലയുടെ മരണശേഷം മറ്റൊരു ന്യായാ 
ധിപനും ദൈവത്താല്‍ അയയ്ക്കപ്പെട്ടു. 
യായീര്‍ എന്നായിരുന്നു അയാളുടെ പേര്‌. 
ഗിലെയാദുപ്രദേശത്തായിരുന്നു അയാള്‍ വസി 
ച്ചിരുന്നത്‌. യായീര്‍ ഇരുപത്തിരണ്ട്‌ വര്‍ഷക്കാലം 
യിസ്രായേല്‍ ജനതയുടെ ന്യായാധിപനായി 
രുന്നു. ദ്യായീരിനു മുപ്പതു പുത്രന്മാരുണ്ടായി 
രുന്നു. ആ മുപ്പതു പുത്രന്മാരും മുപ്പതു കഴുത 
കളുടെ പുറത്ത്‌ സഞ്ചരിച്ചിരുന്നു.* ഗിലെയാദ്‌ 
പ്രദേത്തെ മുപ്പതു പട്ടണങ്ങള്‍ ആ മുപ്പതു 
പുത്രന്മാരാണ്‌ നിയന്ത്രിച്ചിരുന്നത്‌. ഇന്നോളം 


254 


അവര്‍ പറഞ്ഞു, “ദൈവമേ, ഞങ്ങള്‍ നിന 
ക്കെതിരെ പാപം ചെയ്തു. ഞങ്ങള്‍ ഞങ്ങ 
ളുടെ ദൈവത്തെ വെടിഞ്ഞ്‌ വ്യാജദൈവമായ 
ബാലിനെ ആരാധിച്ചു.” 

1യഹോവ യിസ്രായേല്‍ജനതയോടു പ്രതി 
വചിച്ചു, “ഈജിപ്തുകാര്‍, അമോര്യര്‍, അമ്മോ 
നയര്‍, ഫെലിസ്ത്യർ എന്നിവര്‍ നിങ്ങളെ പീഡി 

ച്ചപ്പോള്‍ നിങ്ങള്‍ എന്നോടു കേണു. ഇവ 
രീല്‍ നിന്നും ഞാന്‍ നിങ്ങളെ രക്ഷിച്ചു. 12സീദോ 
നയര്‍, അമാലേക്യര്‍, മിദ്യാന്യര്‍ എന്നിവര്‍ 
നിങ്ങളെ ഉപദ്രവിച്ചപ്പോള്‍ നിങ്ങള്‍ എന്നോടു 
കേണു. അവരില്‍നിന്നും നിങ്ങളെ ഞാന്‍ രക്ഷി 
ച്ചു. 3പക്ഷേ നിങ്ങള്‍ എന്നെ വെടിയുകയും 
അന്യദൈവങ്ങളെ ആരാധിക്കാന്‍ തുടങ്ങുകയും 
ചെയ്തു. അതിനാല്‍ നിങ്ങളെ വീണ്ടും രക്ഷി 
ക്കന്‍ ഞാന്‍ വിസമ്മതിക്കുന്നു. 4ആ ദേവ 
ന്മാരെ ആരാധിക്കാനാണു നിങ്ങള്‍ തെരഞ്ഞെ 
ടുത്തത്‌. അതിനാല്‍ അവരെ ചെന്ന്‌ സഹായ 
ത്തിനു വിളിക്കുക. നിങ്ങള്‍ കഷ്ടപ്പെടുമ്പോള്‍ 
ആ ദേവന്മാര്‍ നിങ്ങളെ രക്ഷിക്കട്ടെ.” 

പക്ഷേ യിസ്രായേലുകാര്‍ യഹോവയോടു 
പറഞ്ഞു, “ഞങ്ങള്‍ പാപം ചെയ്തു. അങ്ങ 
യ്ക്കിഷ്ടമുള്ളത്‌ ഞങ്ങളോടു ചെയ്തു കൊള്ളൂ. 
പക്ഷേ ഇന്ന്‌ ഞങ്ങളെ രക്ഷിക്കൂ.” 1അനന്തരം 
യിസ്രായേലുകാര്‍ അന്യദൈവങ്ങളെ ദൂരേക്കെ 
റിഞ്ഞു. അവര്‍ വീണ്ടും യഹോവയെ ആരാധി 
ക്കാന്‍ തുടങ്ങി. അതിനാല്‍ യഹോവയ്ക്കു 
അവരോടു കരുണ തോന്നുകയും ചെയ്തു. 








ആ പട്ടണങ്ങള്‍ യായീരിന്‍െറെ പട്ടണങ്ങള്‍ 
എന്നാണറിയപ്പെടുന്നത്‌. ടയായീര്‍ മരണമടയു 
കയും കാമോന്‍ നഗരത്തില്‍ സംസ്കരിക്കപ്പെ 
ടുകയും ചെയ്തു. 


അമ്മോന്യര്‍ യിസ്രായേലിനോടു 
യുദ്ധം ചെയ്യുന്നു 

യഹോവ തിന്മയെന്നു വിധിച്ച കാര്യങ്ങള്‍ 
യിസ്രായേല്‍ജനത വീണ്ടും ചെയ്തു. ബാല്‍, 
അസ്തോരെത്ത്‌ എന്നീ വ്യാജദൈവങ്ങളെ 
അവര്‍ ആരാധിക്കാന്‍ തുടങ്ങി. അവര്‍ അരാമ്യരു 
ടെയും സീദോന്യരുടെയും മോവാബ്യരുടെയും 
അമ്മോന്ൃരുടെയും ഫെലിസ്ത്ൃരുടെയും ദേവ 
ന്മാരെ ആരാധിക്കാന്‍ തുടങ്ങി. അവര്‍ യഹോവ 
യില്‍നിന്നും വ്യതിചലിക്കുകയും അവനെ 
ശുശ്രൂഷിക്കുന്നതു നിര്‍ത്തുകയും ചെയ്തു. 

അതിനാല്‍ യഹോവ യിസ്രായേല്‍ജനത 
യോടു കോപിച്ചു. അവരെ തോല്ലിക്കാ൯ 
യഹോവ ഫെലിസ്ത്ൃരെയും അമ്മോന്യരെ 
യും അനുവദിച്ചു. “അതേ വര്‍ഷം തന്നെ അവര്‍ 
യോര്‍ദ്ദാന്‍നദിയുടെ കിഴക്കേക്കരയില്‍ വസി 
ക്കുന്ന യിസ്രായേല്‍ജനതയെ പൂര്‍ണ്ണമായും 
നശിപ്പിച്ചു. അമോര്യര്‍ താമസിച്ചിരുന്ന ഗിലെ 
യാദ്പ്രദേശത്തെ സ്ഥലമായിരുന്നു അത്‌. ആ 
യിസ്രായേലുകാര്‍ പതിനെട്ടു വര്‍ഷം യാതന 
യനുഭവിച്ചു. “അനന്തരം അമ്മോന്യര്‍ യോര്‍ 
ദുഠ൯നദി കടന്നുപോയി. അവര്‍ യെഹൂദാ, 
ബെന്യാമീന്‍, എഫ്രയീംജനതയ്ക്കെതിരെ 
യുദ്ധം ചെയ്യാനാണ്‌ പോയത്‌. അമ്മോന്യര്‍ 
യിസ്രായേലുകാര്‍ക്ക്‌ വളരെ കുഴച്പങ്ങളു 
ണ്ടാക്കി. 

10അതിനാല്‍ യിസന്രായേലുകാര്‍ യഹോവ 














യോടു സഹായത്തിനായി നിലവിളിച്ചു. 
മുപ്പതു സഞ്ചരിച്ചിരുന്നു ഇവര്‍ പ്രധാന 


നേതാക്കന്മാരായിരുന്നുവെന്ന്‌ അതു കാണിക്കുന്നു. 
ചിലപ്പോള്‍ ഗിലെയാദിലെ മുപ്പതു പട്ടണങ്ങളുടെ 
മേയര്‍മാരായിരിക്കാം അവര്‍. 











അവരുടെ യാതനകള്‍ അവന്‍ കണ്ടിരുന്നു. 


യിഫ്താഹ്‌ നേതാവായി 
തെരഞ്ഞെടുക്കപ്പെടുന്നു 
17അമ്മോന്യര്‍ യുദ്ധത്തിനായി ഒത്തു 
ചേര്‍ന്നു. ഗിലെയാദ്പ്രദേശത്തായിരുന്നു അവ 
രുടെ പാളയം. യിന്രായേല്‍ജനത ഒന്നിച്ചു 
കൂടി. മിസ്പാനഗരത്തിലായിരുന്നു അവരുടെ 
താവളം. 18ഗിലെയാദ്പ്ര ദേശത്തു താമസിക്കുന്ന 
ജനങ്ങളുടെ നേതാക്കള്‍ പറഞ്ഞു, “അമ്മോന്യര്‍ 
ക്കെതിരെയുള്ള ആക്രമണത്തില്‍ ഞങ്ങളെ 
നയിക്കുന്നവന്‍ ഗിലെയാദില്‍ താമസിക്കുന്നവ 
രുടെ തലവനായിത്തീരും.” 
ഗിലെയാദിന്‍െറ ഗോത്രക്കാരനായിരുന്നു 
] യിഫ്താഹ്‌. അവന്‍ ശക്തനായൊരു പട 
യാളിയായിരുന്നു. പക്ഷേ യിഫ്താഹ്‌ ഒരു 
വേശ്യയുടെ പുത്രനായിരുന്നു. ഗിലെയാദ്‌ 
എന്നു പേരായ ഒരാളായിരുന്നു അവന്‍െറ 
പിതാവ്‌. 2ഗിലെയാദിന്‍െറ ഭാര്യയ്ക്ക്‌ അനേകം 
പുത്രന്മാരുണ്ടായിരുന്നു. ആ പുത്രന്മാര്‍ വളര്‍ന്നു 
വന്നപ്പോള്‍ അവര്‍ക്ക്‌ യിഫ്താഹിനെ ഇഷ്ട 
മില്ലാതായി. അവര്‍ യിഫ്താഹിനെ അവന്‍െറ 
പട്ടണത്തില്‍നിന്നും ഓടിച്ചു. അവര്‍ അവ 
നോടു പറഞ്ഞു, “ഞങ്ങളുടെ പിതാവിന്‍െറ 
ഭൂമിയില്‍നിന്നും ഒട്ടും നിനക്കു ലഭിക്കില്ല. നീ 
മറ്റൊരുത്തിയുടെ മകനാണ്‌.” 3അതിനാല്‍ 
യിഫ്താഹ്‌ തന്‍റ സഹോദരന്മാരില്‍നിന്നും 
Ss തോബിലാണ്‌ അവന്‍ വസിച്ചത്‌. 
തോബില്‍ ഏതാനും വിലകെട്ടവര്‍ അവനെ 
അനുഗമിക്കാന്‍ തുടങ്ങി. 
4ക്രുറെക്കാലം കഴിഞ്ഞ്‌ അമ്മോന്യര്‍ യിസ്രധരാ 
യേല്‍ ജനതയുമായി യുദ്ധം ചെയ്തു. “അമ്മോ 
നൃര്‍ യിസ്രായേലുകാരെ ആക്രമിച്ചതിനാല്‍ 
ഗിലെയാദിലെ മൂപ്പന്മാര്‍ യിഫ്താഹിനെ 
കാണാന്‍ തോബ്ദേശത്തിലേക്കു പോയി. 
യിഫ്താഹ്‌ തോബില്‍നിന്നും ഗിലെയാദിലേ 




















255 


ക്കു മടങ്ങി വരണമെന്നായിരുന്നു അവരുടെ 
ആഗ്രഹം. മൂപ്പന്മാര്‍ യിഫ്താഹിനോടു പറ 
ഞ്ഞു, “അത്മോന്യരോടുള്ള നമ്മുടെ യുദ്ധ 
ത്തില്‍ ഞങ്ങളെ നയിക്കാന്‍ നീ വരണം.” 
എന്നാല്‍ യിഫ്താഹ്‌ ഗിലെയാദിലെ മൂപ്പന്മാ 
രോടു പറഞ്ഞു, “നിങ്ങള്‍ എന്നെ എന്‍െറ 
പിതാവിന്‍െറ വീട്ടില്‍നിന്നും ഓടിച്ചു. നിങ്ങ 
ളെന്നെ വെറുത്തു. പിന്നെ നിങ്ങള്‍ക്കു കുഴപ്പ 
ങ്ങളുണ്ടായപ്പോളെന്തിനാണ്‌ എന്‍െറ അടു 
ത്തേക്കു വന്നിരിക്കുന്നത്‌?” 

ഗിലെയാദിലെ പ യിഫ്താഹി 
നോടു പറഞ്ഞു, “ഞങ്ങള പ്പോള്‍ നിന്നെ സമീ 
പിച്ചതിനു കാരണം അതാണ്‌. ദയവായി ഞങ്ങ 
ളോടൊത്തു വന്ന്‌ അമ്മോന്യരോടു യുദ്ധം 
ചെയ്താലും. ഗിലെയാദില്‍ മുഴുവന്‍ വസിക്കു 
ന്നവരുടെ നേതാവാകും നീ.” $അപ്പോള്‍ യിഫ്‌ 
താഹ്‌ ഗിലെയാദിലെ മൂപ്പന്മാരോടു പറഞ്ഞു, 
“ഞാന്‍ ഗിലെയാദിലേക്കു മടങ്ങിവന്ന്‌ അമ്മോ 
ന്യരോടു യുദ്ധം ചെയ്യണമെന്ന നിങ്ങളുടെ 
ആഗ്രഹം കൊള്ളാം. പക്ഷേ യഹോവ എന്നെ 
ജയിക്കാന്‍ സഹായിച്ചാല്‍ ഞാനായിരിക്കും 
നിങ്ങളുടെ പുതിയ നേതാവ്‌.” 

10ഗിലെയാദില്‍നിന്നുള്ള മൂപ്പന്മാര്‍ യിഫ്താ 
ഹിനോടു പറഞ്ഞു, “ഞങ്ങള്‍ പറയുന്നതെല്ലാം 
യഹോവ കേള്‍ക്കുന്നുണ്ട്‌. നീ ഞങ്ങളോടാവശ്യ 
പ്പെട്ടതൊക്കെ ഞങ്ങള്‍ ചെയ്യാമെന്നു വാഗ്‌ 
ദാനം ചെയ്യുന്നു.” 

1അതിനാല്‍ യിഫ്താഹ്‌ ഗിലെയാദിലെ 
മൂപ്പന്മാരോടൊത്തു പോയി. അവര്‍ യിഫ്താ 
ഹിനെ തങ്ങളുടെ നേതാവും സൈന്യാധിപനു 
മാക്കി. മിസ്പാനഗരത്തില്‍വച്ച്‌ യഹോവ 
യുടെ സമക്ഷത്തില്‍ യിഫ്താഹ്‌ തന്‍െറ വാക്കു 
കള്‍ ആവര്‍ത്തിച്ചു. 





അമ്മോന്യരാജാവിന്‌ യിഫ്താ 
ഹിന്‍െറ സന്ദേശം 

12യിഫ്താഹ്‌ അമ്മോന്യരുടെ രാജാവിന്‌ 
സന്ദേശമയച്ചു. ദൂതന്മാര്‍ രാജാവിന്‌ ഈ സന്ദേ 
ശം നല്‍കി, “അമ്മോന്യര്‍ക്കും യിസ്രായേലു 
കാര്‍ക്കുമിടയിലുള്ള പ്രശ്നം എന്താണ്‌? നിങ്ങ 
ളെന്തിനാണ്‌ ഞങ്ങളുടെ സ്ഥലത്ത്‌ യുദ്ധത്തിനു 
വന്നത്‌?” 
13അമ്മോന്ൃയരുടെ രാജാവ്‌ യിഫ്താഹിന്‍െറ 
ദൂതന്മാരോടു പറഞ്ഞു, “ഈജിപ്തില്‍നിന്നും 
വന്നപ്പോള്‍ യിസ്രായേലുകാര്‍ ഞങ്ങളുടെ 
സ്ഥലം കൈയടക്കിയതിനാലാണ്‌ ഞങ്ങളവ 
രോടു യുദ്ധം ചെയ്തത്‌. അര്‍ന്നോന്‍നദി മുതല്‍ 
യാബോക്കുനദിയിലൂടെ യോര്‍ദ്ദാന്‍നദിവരെ 
യുള്ള സ്ഥലമാണവര്‍ കയ്യടക്കിയത്‌. ഇപ്പോള്‍ 
ഞങ്ങളുടെ സ്ഥലം സമാധാനപരമായി തിരി 
ച്ചു തരാന്‍ യിസ്രായേലുകാരോടു പറയുക.” 

14അതിനാല്‍ യിഫ്താഹിനന്‍െറ ദൂതന്മാര്‍ ഈ 
സന്ദേശം യിഫ്താഹിനു തിരികെ നല്‍കി. അന 
ന്തരം യിഫ്താഹ്‌ ദൂതന്മാരെ വീണ്ടും അമ്മോ 
നൃരൂടെ രാജാവിന്‍െറ അടുക്കലേക്കു അയച്ചു. 
15അവര്‍ ഈ സന്ദേശവുമായാണ്‌ പോയത്‌ 
യിഫ്താഹു പറഞ്ഞത്‌ ഇതാണ്‌: യിസ്രായേല്‍ 
ജനത മോവാബ്യരൂടെയോ അമ്മോന്യരുടെയോ 
സ്ഥലം പിടിച്ചെടുത്തിട്ടില്ല. 1യിസ്രായേല്‍ 
ജനത ഈജിപ്തില്‍നിന്ന്‌ പുറത്തേക്കു വന്ന 
പ്പോള്‍ അവര്‍ മരുഭൂമിയിലേക്കാണു പോയത്‌. 
യിസ്രായേല്‍ജനത ചെങ്കടലിലേക്കു പോയി. 
അനന്തരം അവര്‍ കാദേശിലേക്കു പോയി. 17യി 
സ്രായേല്‍ജനത എദോമിലെ രാജാവിനന്‍െറയടു 




















ന്യായാധിപന്മാര്‍ 11:6-26 


ത്തേക്കൂ ദൂതന്മാരെ അയച്ചു. ദൂതന്മാര്‍ ഒരു 
ആനുകൂല്യം ആവശ്യപ്പെട്ടു. അവര്‍ പറഞ്ഞു, 
“യിസ്രായേല്‍ ജനതയെ അങ്ങയുടെ നാട്ടി 
ലൂടെ കടന്നുപോകാന്‍ അനുവദിച്ചാലും.” 
എന്നാല്‍ എദോംരാജാവ്‌ അവരുടെ രാജ്യത്തു 
കൂടി കടന്നുപോകാന്‍ ഞങ്ങളെ അനുവദിച്ചി 
ല്ല. മോവാബിലെ രാജാവിനും ഞങ്ങള്‍ സന്ദേ 
ശമയച്ചു. എന്നാല്‍ മോവാബിലെ രാജാവും 
അവന്‍റെ ദേശത്തുകൂടി കടന്നുപോകാന്‍ 
ഞങ്ങളെ അനുവദിച്ചില്ല. അതിനാല്‍ യിനസ്ധ്രാ 
യേല്‍ജനത കാദേശില്‍ തങ്ങി. 

18അനന്തരം യിസ്രായേലുകാര്‍ മരുഭൂമിയി 
ലൂടെയും എദോം, മോവാബുരാജ്യങ്ങളുടെ 
അതിര്‍ത്തികളിലൂടെയും അവയെ ചുറ്റിസഞ്ച 
രിച്ചു. യിസ്രായേലുകാര്‍ മോവാബ്ലൂദേശ 
ത്തിനു കിഴക്കുവശത്തുകൂടി സഞ്ചരിച്ചു. അവര്‍ 
മോവാബുദേശത്തിന്‍െറെ അതിര്‍ത്തിയായ 
അര്‍ന്നോന്‍ നദിയുടെ മറുകരയില്‍ തങ്ങളുടെ 
പാളയം സ്ഥാപിച്ചു. അവര്‍ മോവാബിനന്‍െറ 
അതിര്‍ത്തി മുറിച്ചു കടന്നില്ല. 

19അനന്തരം യിസ്രായേലുകാര്‍ അമോര്യ 
രുടെ രാജാവായ സീഹോനന്‍ ദൂതന്മാരെ അയ 
ച്ചു. ഹെശ്ബോന്‍നഗരത്തിലെ രാജാവായി 
രുന്നു സീഹോന്‍. ദൂതന്മാര്‍ സീഹോനോടു 
പറഞ്ഞു, “യിസ്രായേലുകാരെ നിങ്ങളുടെ 
നാട്ടിലൂടെ കടന്നുപോകാന്‍ അനുവദിച്ചാലും. 
ഞങ്ങള്‍ക്ക്‌ ഞങ്ങളുടെ നാട്ടിലേക്കു പോക ണം.” 
24എ ന്നാല്‍ അമോര്ൃയരുടെ രാജാവായ 
സീഹോന്‍ തന്‍െറ അതിര്‍ത്തി മുറിച്ചു കട 
ക്കാന്‍ യിസ്രായേലുകാരെ അനുവദിച്ചില്ല. 
സീഹോന്‍ തന്‍റ ആളുകളെ മുഴുവന്‍ സംഘ 
ടിപ്പിച്ച്‌ യഹസില്‍ ഒരു പാളയമുണ്ടാക്കി. 
അനന്തരം അമോര്യര്‍ യിസ്രായേലുകാരുമായി 
യുദ്ധം ചെയ്തു. മ്പക്ഷേ യിസ്രായേലിന്‍റെ 
ദൈവമായ യഹോവ സീഹോനെയും സൈ 
ന്യത്തെയും തോല്പിക്കാന്‍ യിസ്രായേലുകാരെ 
സഹായിച്ചു. അതിനാല്‍ അമോര്യരുടെ സ്ഥലം 
യിസ്രായേലുകാരുടെ സ്വത്തായി. 22അങ്ങനെ 
അമോര്യരൂടെ ഭൂമി മുഴുവന്‍ യിസ്ധരായേലുകാ 
ര്‍ക്കു കിട്ടി. അര്‍ന്നോന്‍നദി മുതല്‍ യബ്ബോക്ക്‌ 
നദി വരെ ആ ഭൂമി ഉണ്ടായിരുന്നു. ആ സ്ഥലം 
മരുഭൂമി മുതല്‍ യോര്‍ദ്ദാന്‍നദിവരെയും ഉണ്ടാ 
യിരുന്നു. 

2അതമ്മോര്യരെ അവരുടെ നാട്ടില്‍നിന്നും 
ഓടിച്ചത്‌ യിസ്രായേലിന്‍െറ ദൈവമാകുന്ന 
യഹോവയായിരുന്നു. യഹോവ ആ സ്ഥലം 
യിസ്രായേലുകാര്‍ക്ക്‌ നല്‍കുകയും ചെയ്തു. 
യിസ്രായേലുകാരെ ഇവിടെ നിന്നും ഓടിക്കാ 
മെന്ന്‌ നീ കരുതുന്നുണ്ടോ? തീര്‍ച്ചയായും 
നിങ്ങള്‍ക്ക്‌ നിങ്ങളുടെ ദേവനായ കെമോശ്‌ 
നല്‍കിയ നാട്ടില്‍ താമസിക്കാം. അതിനാല്‍ 
ഞങ്ങളുടെ ദൈവമാകുന്ന യഹോവ ഞങ്ങ 
ള്‍ക്കു തന്ന സ്ഥലത്ത്‌ ഞങ്ങളും താമസിക്കും! 
25സിപ്പോരിന്‍െറ പുത്രനായ ബാലാക്കിനേ 
ക്കാള്‍* കേമനാണോ നീ? മോവാബ്‌ ദേശത്തെ 
രാജാവായിരുന്നു അവന്‍. അവന്‍ യിസ്രായേ 
ലുകാരുമായി തര്‍ക്കിച്ചുവോ? യിസ്രായേലുകാ 
രുമായി സത്യത്തില്‍ അവന്‍ യുദ്ധം ചെയ്തോ? 
2മയിസ്രായേലുകാര്‍ ഹെശ്ബോന്‍ നഗരത്തി 
ലും അതിനു ചുറ്റുമുള്ള പട്ടണങ്ങളിലും മുന്നു 
റോളം വര്‍ഷം താമസിച്ചു. അരോവേര്‍ നഗര 
ത്തിലും അതിനു ചുറ്റുമുള്ള പട്ടണങ്ങളിലു 






































സിപ്പോരിന്‍െറ ... ബാലാക്ക്‌ അയാളുടെ കഥയ്ക്ക്‌ 
സംഖ്യ. 22-24 കാണുക. 


ന്യായാധിപന്മാര്‍ 11:27-12:4 


മായി യിസ്രരായേല്‍ജനത മൂന്നൂറോളം വര്‍ഷം 
താമസിച്ചു. അവര്‍ അര്‍ന്നോന്‍ നദിയുടെ തീര 
ത്തുള്ള നഗരങ്ങളില്‍ മുന്നൂറോളം വര്‍ഷം താമ 
സിച്ചു. ആ സമയമത്രയും എന്താണ്‌ ഈ നഗര 
ങ്ങള്‍ പിടിച്ചെടുക്കാന്‍ നിങ്ങള്‍ ശ്രമിക്കാ 
ഞ്ഞത്‌? 27യിസ്രായേലുകാര്‍ നിങ്ങള്‍ക്കെതിരെ 
പാപം ചെയ്തിട്ടില്ല. എന്നാല്‍ ഞങ്ങളോടു 
യൂദ്ധം ചെയ്യുന്നതിലൂടെ നിങ്ങള്‍ കൊടിയ 
തിന്മയാണ്‌ യിസ്രായേലുകാരോടു ചെയ്യുന്നത്‌. 
യിസ്രായേലുകാരാണോ അമ്മോന്യരാണോ 
ശരി എന്ന്‌ യഥാര്‍ത്ഥ ന്യായാധിപനായ 
യഹോവ നിശ്ചയിക്കട്ടെ!” 

28യിഫ്താഹിന്‍െറെ ഈ സന്ദേശം ചെവി 
ക്കൊള്ളാന്‍ അമ്മോന്യരുടെ രാജാവ്‌ കൂട്ടാക്കി 
യില്ല. 


യിഫ്താഹിന്‍െറ വാഗ്ദാനം 
29അനന്തരം യഹോവയുടെ ആത്മാവ്‌ 
യിഫ്താഹിലേക്കു വന്നു. യിഫ്താഹ്‌, ഗിലെ 
യാദിന്‍െറയും മനശ്ശെയുടെയും പ്രദേശത്തു 
കൂടി കടന്നുപോയി. അവന്‍ ഗിലെയാദിലെ 
മിസ്പാനഗരത്തിലേക്കു പോയി. ഗിലെയാ 
ദിലെ മിസ്പാനഗരത്തില്‍നിന്നും യിഫ്താഹ്‌ 
അമ്മോന്യരുടെ നാട്ടിലേക്കു കടന്നുപോയി. 
യിഫ്താഹ്‌ യഹോവയോടു ഒരു വാഗ്ദാനം 
ചെയ്തു. അവന്‍ പറഞ്ഞു, “അങ്ങ്‌ അമ്മോ 
ന്ൃരെ തോല്ലിക്കാന്‍ എന്നെ അനുവദിച്ചാലും, 
31ഞാന്‍ വിജയത്തോടെ മടങ്ങിവരുമ്പോള്‍ 
എന്‍െറ വീട്ടില്‍നിന്നും ആദ്യം പുറത്തേക്കു വരു 
ന്നത്‌ ഞാന്‍ അങ്ങയ്ക്കു നല്‍കാം. ഒരു ഹോമയാ 
ഗമായി ഞാനതു യഹോവയ്ക്കു നല്‍കാം.” 
32അനന്തരം യിഫ്താഹ്‌ അമ്മോന്യരുടെ 
സ്ഥലത്തേക്കു പോയി. അമ്മോന്യരുമായി 
യിഫ്താഹ്‌ ഏറ്റുമുട്ടി. അവരെ തോല്ലിക്കാ൯ 
യഹോവ അവനെ സഹായിച്ചു. 33അരോവേര്‍ 
നഗരം മൂതല്‍ മിന്നീത്തുനഗരം വരെ അവന്‍ 
അവരെ തോല്ലിച്ചു. യിഫ്താഹ്‌ ഇരുപതു നഗ 
രങ്ങള്‍ പിടിച്ചെടുത്തു. അനന്തരം അവന്‍ 
ആബേല്‍-കെരാമിംനഗരം വരെ അമ്മോന്യ 
രോടു യുദ്ധം ചെയ്തു. യിസ്രായേലുകാര്‍ 
അമ്മോന്യരെ തോല്പിച്ചു. അത്മോന്യര്‍ക്ക്‌ അത്‌ 
വലിയൊരു പരാജയമായിരുന്നു. 
യിഫ്താഹ്‌ മിസ്പയിലേക്കു മടങ്ങി 
പ്പോയി. യിഫ്താഹ്‌ തന്‍െറ വീട്ടിലേക്കു 
പോയപ്പോള്‍ അവന്‍െറ പുത്രി അവനെ 
കാണാന്‍ വീട്ടില്‍നിന്ന്‌ ഇറങ്ങിവന്നു. അവള്‍ 
തമ്പുരുമീട്ടുകയും ന്ദത്തം ചെയ്യുകയുമായി 
രുന്നു. അവന്‍െറ ഒരേയൊരു പുത്രിയായിരുന്നു 
അവള്‍. യിഫ്താഹ്‌ അവളെ വളരെ സ്നേഹി 
ച്ചിരുന്നു. യിഫ്താഹിന്‌ മറ്റു പുത്രന്മാരോ 
പുത്രിമാരോ ഉണ്ടായിരുന്നില്ല. 3ട്തന്‍െറ വീട്ടില്‍ 
നിന്ന്‌ ആദ്യം പുറത്തേക്കിറങ്ങി വന്നത്‌ തന്‍െറ 
പുത്രിയാണെന്നു കണ്ട യിഫ്താഹ്‌ തന്‍െറ 
ദു:ഖം പ്രകടിപ്പിക്കാന്‍ സ്വന്തം വസ്ത്രങ്ങള്‍ 
വലിച്ചുകീറി. എന്നിട്ടവന്‍ പറഞ്ഞു, “എന്‍െറ 
മകളേ! നീ എന്നെ കഷ്ടത്തിലാക്കിയല്ലോ. നീ 
എന്നെ വളരെ വളരെ ദു:ഖിതനാക്കിയിരിക്കു 
ന്നു. ഞാന്‍ യഹോവയോടു ഒരു വാഗ്ദാനം 
ചെയ്തിരുന്നു. എനിക്കതു മാറ്റാനും പറ്റില്ല!” 
36അപ്പോള്‍ യിഫ്താഹിന്‍െറ പുത്രി അവ 
നോടു പറഞ്ഞു, “അപ്പാ, അങ്ങ്‌ യഹോവയോ 
ടൊരു വാഗ്ദാനം ചെയ്തു. അതിനാല്‍ അങ്ങ്‌ 
അത്‌ പാലിക്കണം. അങ്ങ്‌ ചെയ്യാമെന്നു പറ 
ഞ്ഞത്‌ എന്തായാലും ചെയ്യുക. അങ്ങയുടെ 





























256 


ശത്രുക്കളായ അമ്മോന്യരെ തോല്ലിക്കാന്‍ 
യഹോവയാണല്ലോ അങ്ങയെ സഹായിച്ചത്‌.” 

37അനന്തരം യിഫ്താഹിന്‍െറ പുത്രി അവ 
ളുടെ പിതാവിനോടു പറഞ്ഞു, “എന്നാല്‍ 
എനിക്കുവേണ്ടി ഈ ഒരു കാര്യം ആദ്യം ചെയ്യൂ. 
രണ്ടു മാസത്തേക്ക്‌ ഒറ്റയ്ക്കായിരിക്കാന്‍ എന്നെ 
അനുവദിക്കൂ. എന്നെ മലകളിലേക്കു പോകു 
വാ൯ അനുവദിക്കൂ. ഞാന്‍ വിവാഹം കഴിക്കു 
കയോ കുട്ടികളെ പ്രസവിക്കുകയോ ചെയ്തി 
ട്ടില്ല. അതിനാല്‍ എന്നെയും എന്‍െറ കൂട്ടുകാ 
രെയും ഒന്നിച്ചു കരയാന്‍ പോകാന്‍ അനുവദി 
ച്ചാലും.” 

38യിഫ്താഹു പറഞ്ഞു, “പോയി അങ്ങനെ 
ചെയ്തോളു.” യിഫ്താഹ്‌ അവളെ രണ്ടു മാസ 
ത്തേക്ക്‌ ദൂരേക്കയച്ചു. യിഫ്താഹിനന്‍െറ പുത്രി 
യും അവളുടെ കൂട്ടുകാരും പര്‍വ്വതങ്ങളില്‍ താമ 
സിച്ചു. അവള്‍ക്ക്‌ വിവാഹം കഴിക്കാനും കുട്ടി 
കള്‍ക്കു ജന്മം നല്‍കുവാനും കഴിയാത്തതില്‍ 
അവര്‍ കരഞ്ഞു. 

രണ്ടു മാസങ്ങളുടെ അവസാനം യിഫ്താ 
ഹിന്‍െറ പുത്രി അവളുടെ പിതാവിന്‍െറയടു 
ത്തേക്കു മടങ്ങിയെത്തി. യിഫ്താഹ്‌ യഹോ 
വയോടു വാഗ്ദാനം ചെയ്തത്‌ പാലിച്ചു. 
യിഫ്താഹിനന്‍െറ പുത്രി ഒരു കാലത്തും ആരു 
മായും ലൈംഗികബന്ധത്തില്‍ ഏര്‍പ്പെട്ടില്ല. 
അതിനാല്‍ ഇത്‌ യിസ്രായേലില്‍ ഒരാചാര 
മായി മാറി. 4എല്ലാ വര്‍ഷവും യിസന്ധരായേ 
ലിലെ സ്ത്രീകള്‍ ഗിലെയാദിലെ യിഫ്താഹി 
നെറ പുത്രിയെ അനുസ്മരിച്ചു. എല്ലാ വര്‍ഷ 
വും നാലു ദിവസം യിസ്രായേല്‍സ്ത്രീകള്‍ 
യിഫ്താഹിന്‍െറ പൂത്രിക്കുവേണ്ടി കരഞ്ഞു. 


























യിഫ്താഹും എഫ്രയീമും 
1 എഫ്രയീമിന്‍െറ ഗോത്രക്കാര്‍ തങ്ങളുടെ 
ഭടന്മാരെ മുഴുവന്‍ വിളിച്ചുകൂട്ടി. അന 
ന്തരം അവര്‍ നദി മുറിച്ചുകടന്ന്‌ സാഫോണ്‍ 
നഗരത്തിലേക്കു പോയി. അവര്‍ യിഫ്താഹി 
നോടു പറഞ്ഞു, “അമ്മോന്യരോടുള്ള യുദ്ധ 
ത്തില്‍ നിങ്ങളെ സഹായിക്കാനെന്താണ്‌ 
ഞങ്ങളെ വിളിക്കാതിരുന്നത്‌? ഞങ്ങള്‍ നിന്നെ 
നിന്‍െറ വീട്ടിനുള്ളിലാക്കി വീടു കത്തിക്കും.” 
യിഫ്താഹ്‌ അവരോട്‌ മറുപടി പറഞ്ഞു, 
“അമ്മോന്യര്‍ നമുക്ക്‌ വളരെയധികം പ്രശ്ന 
ങ്ങള്‍ ഉണ്ടാക്കിയിരുന്നു. അതിനാല്‍ ഞാനും 
എന്റെറ ആളുകളും അവരോടു യുദ്ധം ചെയ്തു. 
ഞാന്‍ നിങ്ങളെ വിളിച്ചുവെങ്കിലും നിങ്ങള്‍ 
ഞങ്ങളെ സഹായിക്കാന്‍ വന്നില്ല.3നിങ്ങള്‍ 
ഞങ്ങളെ സഹായിച്ചില്ലെന്നു ഞാന്‍ കണ്ടു. 
അതിനാല്‍ ഞാനെനെറ സ്വന്തം ജീവന്‍ തന്നെ 
അപകടപ്പെടുത്തി അമ്മോന്യരോടു യുദ്ധം 
ചെയ്യാന്‍ നദി കടന്നുപോയി. അവരെ തോല്ലി 
ക്കാന്‍ യഹോവ എന്നെ സഹായിച്ചു. ഇപ്പോള്‍ 
നിങ്ങളെന്തിനാണ്‌ എന്നോടു യുദ്ധം ചെയ്യാന്‍ 
വന്നിരിക്കുന്നത്‌?” 
അനന്തരം യിഫ്താഹ്‌, ഗിലെയാദുകാരെ 
ഒന്നിച്ചു വിളിച്ചുകൂട്ടി. അവര്‍ എഫ്രയീം 
ഗോത്രക്കാരോടു യുദ്ധം ചെയ്തു. ഗിലെയാദു 
കാരെ അപമാനിച്ചതുകൊണ്ടാണ്‌ അവര്‍ എഫ്ര 
യീംകാരോടു യുദ്ധം ചെയ്തത്‌. അവര്‍ പറ 
ഞ്ഞു, “നിങ്ങള്‍ ഗിലെയാദുകാര്‍ എഫ്രയീമു 
കാരില്‍ അവശേഷിക്കുന്നവരല്ലാതെ മറ്റൊന്നു 
മല്ല! നിങ്ങള്‍ക്ക്‌ സ്വന്തമായി സ്ഥലം പോലു 
മില്ല. നിങ്ങളില്‍ ഒരു വിഭാഗം എഫ്രയീമുകാരു 











257 


ടെയും ഒരു ഭാഗം മനശ്ശേയുടേതുമാണ്‌.” ഗിലെ 
യാദുകാര്‍ എഫ്രയീമുകാരെ തോല്ലിച്ചു. 
ജനങ്ങള്‍ യോര്‍ദ്ദാന്‍നദി കുറുകെ കടന്നി 
രുന്ന സ്ഥലങ്ങള്‍ ഗിലെയാദുകാര്‍ പിടിച്ചെടു 
ത്തു. ആ സ്ഥലങ്ങള്‍ എഫ്രയീമിന്‍െറ രാജ്യം 
വരെയുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും എഫ്ര 
യീമില്‍ അവശേഷിക്കുന്ന ഒരാള്‍ നദിയിലേക്കു 
വന്ന്‌, “ഞാന്‍ നദി മുറിച്ചു കടക്കട്ടെ?” എന്നു 
ചോദിച്ചാല്‍ ഗിലെയാദുകാര്‍ അവനോടു, “നീ 
എഫ്രയീമുകാരനാണോ” എന്നു ചോദിക്കും. 
“അല്ല” എന്നവന്‍ പറഞ്ഞാല്‍, അവര്‍ പറയും, 
“ശിബ്ബോലെത്ത്‌' എന്നു പറയുക.” എഫ്രയീമു 
കാര്‍ക്ക്‌ അത്‌ ശരിയായി ഉച്ചരിക്കാന്‍ കഴിയില്ല. 
അയാള്‍ “സിബ്ബോലെത്ത്‌” എന്നു ഉച്ചരിക്കും. 
അങ്ങനെ അയാള്‍ “സിബ്ബോലെത്ത്‌” എന്നു 
പറഞ്ഞാല്‍ അയാള്‍ എഫ്രയീമുകാരനാണെന്ന്‌ 
ഗിലെയാദുകാര്‍ക്ക്‌ മനസ്സിലാകും. അതിനാല്‍ 
അവര്‍ അവനെ ആ കടവില്‍വച്ചു വധിക്കും. 
അവര്‍ നാല്ലപത്തീരായിരം എഫ്രയീമുകാരെ 
വധിച്ചു 
"യിഫ്താഹ്‌ ആറു വര്‍ഷത്തേക്ക്‌ യിസ്രായേ 
ലൂകാരുടെ ന്യായാധിപനായിരുന്നു. അനന്തരം 
ഗിലെയാദുകാരനായ യിഫ്താഹ്‌ മരണമട 
ഞ്ഞു. അവര്‍ അവനെ ഗിലെയാദിലെ അവ 
നെറ പട്ടണത്തില്‍ സംസ്കരിച്ചു. 





























ന്യായാധിപനായ ഇബ്സാന്‍ 

8യിഫ്താഹിന്‍െറ മരണശേഷം ഇബ്സാ൯ 
എന്നൊരാള്‍ യിസ്രായേലിന്‍െറ ന്യായാധിപ 
നായിരുന്നു. ബേത്ത്ലേഹെംനഗരക്കാരനായി 
രുന്നു ഇബ്സാന്‍. ഇബ്സാന്‍ മുപ്പതു പുത്ര 
ന്മാരും മുപ്പത്‌ പുത്രിമാരുമുണ്ടായിരുന്നു. അവ 
ന്‍െറ ബന്ധുക്കളല്ലാത്തവരെ വിവാഹം കഴിക്ക 
ണമെന്നവന്‍ തന്‍െറ മുപ്പതു പുത്രിമാരോടും 
നിര്‍ദ്ദേശിച്ചിരൂന്നു. അയാള്‍ തന്‍െറ ബന്ധുക്ക 
ളല്ലാത്ത മുപ്പതു സ്ത്രീകളെ കണ്ടെത്തുകയും 
അവരെ അവന്‍െറ പുത്രന്മാര്‍ വിവാഹം കഴി 
ക്കുകയും ചെയ്തു. ഇബ്സാന്‍ ഏഴു വര്‍ഷ 
ത്തേക്ക്‌ യിസ്രായേലുകാരുടെ ന്യായാധിപനാ 
യിരുന്നു. 19അനന്തരം ഇബ്സാന്‍ മരണമടഞ്ഞു. 
ബേത്ത്ലേഹെംനഗരത്തില്‍ അവന്‍ സംസ്കരി 


ക്കപ്പെട്ടു. 


ന്യായാധിപനായ ഏലോന്‍ 

1ഇബ്സാനു ശേഷം ഏലോന്‍ എന്നൊരാളാ 
യിരുന്നു യിസ്രായേലുകാരുടെ ന്യായാധിപന്‍. 
സെബൂലൂ൯ഗോത്രക്കാരനായിരൂന്നു അയാള്‍. 
അയാള്‍ പത്തു വര്‍ഷത്തേക്ക്‌ യിസ്രായേലുകാ 
രുടെ ന്യായാധിപനായിരുന്നു. 12അനന്തരം 
സെബൂലൂ൯ഗോത്രക്കാരനായ ഏലോന്‍ മരി 
ച്ചു. അയാള്‍ സെബൂലൂ൯ദേശത്തെ അയ്യാലോ 
നില്‍ സംസ്കരിക്കപ്പെട്ടു. 














അബ്ദോന്‍ എന്ന ന്യായാധിപന്‍ 

3ഏലോനന്‍്്റെ മരണശേഷം ഹില്ലേലിന്‍െറ 
പുത്രനായ അബ്ദോന്‍ എന്നൊരാള്‍ യിസ്ധ്രാ 
യേലുകാരുടെ ന്യായാധിപനായിരുന്നു. 
അയാള്‍ പിരാഥോന്‍ നഗരക്കാരനായിരുന്നു. 
14അബ്ദോന്‍ നാല്പതു പുത്രന്മാരും മുപ്പതു 
പനത്രന്മാരും ഉണ്ടായിരുന്നു. അവര്‍ എഴുപതു 
കഴുതകളുടെ പുറത്ത്‌ സഞ്ചരിച്ചിരുന്ന. അബ്‌ 
ദോന്‍ എട്ടു വര്‍ഷക്കാലം യിസ്രായേലുകാരുടെ 
ന്യായാധിപനായിരുന്നു. 1അനന്തരം ഹില്ലേ 
ലിന്‍െറെ പുത്രനായ അബ്ദോന്‍ മരിച്ചു. പിരാ 
ഥോന്‍നഗരത്തില്‍ അവന്‍ സംസ്കരിക്കപ്പെട്ടു. 








ന്യായാധിപന്മാര്‍ 12:5-13:10 


എഫ്രയീംദേശത്തായിരുന്നു പിരാഥോന്‍. അമാ 
ലേക്യര്‍ വസിച്ചിരുന്ന മലമ്പ്രദേശത്തായിരുന്നു 


ഇത്‌. 


ശിംശോന്‍െറ ജനനം 
യിസ്രായേലുകാര്‍ വീണ്ടും തിന്മ ചെയു 

] ന്നത്‌ യഹോവ കണ്ടു. അതിനാല്‍ അവരു 
ടെമേല്‍ നാല്പതു വര്‍ഷം ഭരണം നടത്താന്‍ 
യഹോവ ഫെലിസ്ത്യരെ അനുവദിച്ചു. 

2സോരാഥു നഗരക്കാരനായ മനോഹാ 
എന്നൊരാളുണ്ടായിരുന്നു. ദാന്‍െറ ഗോത്രക്കാര 
നായിരുന്നു അയാള്‍. മനോഹയ്ക്ക്‌ ഒരു ഭാര്യ 
യുണ്ടായിരുന്നു. അവള്‍ വന്ധ്യയായിരുന്നു. 
യഹോവയുടെ ദൂതന്‍ മനോഹയുടെ ഭാര്യ 
യ്ക്ക്‌ പ്രത്യക്ഷപ്പെട്ട. അവന്‍ പറഞ്ഞു, “നീ 
വന്ധ്യയാണ്‌, പക്ഷേ നീ ഗര്‍ഭം ധരിക്കുകയും 
നിനക്കൊരു പുത്രനുണ്ടാകുകയും ചെയ്യും. 
വീഞ്ഞോ മദ്യമോ നീ കുടിക്കരുത്‌. അശുദ്ധ 
മായ* ഭക്ഷണം കഴിക്കരുത്‌. $എന്തുകൊണ്ടെ 
ന്നാല്‍ നീ ഗര്‍ഭിണിയാണ്‌. നിനക്കൊരു പുത്രനു 
ണ്ടാകും. അവന്‍ വിശിഷ്ടമായ രീതിയില്‍ അവ 
ന്‍െറ ജനനത്തിന്‌ മുമ്പുതന്നെ ദൈവത്തിന്‌ 
സമര്‍പ്പിക്കപ്പെടും: അവന്‍ ഒരു നാസീര്‍ ആയി 
രിക്കും. അതിനാല്‍ നീ ഒരിക്കലും അവന്‍െറ 
മുടി മുറിക്കരുത്‌. അവന്‍െറ ജനനത്തിനു മുമ്പു 
തന്നെ അവന്‍ ദൈവത്തിനന്‍്റേതായിരിക്കും. 
ഫെലിസ്ത്യരുടെ ശക്തിയില്‍ നിന്നവന്‍ 
യിസ്രായേലുകാരെ രക്ഷിക്കും.” 

അനന്തരം അവള്‍ തന്‍െറ ഭര്‍ത്താവിന്‍െറ 
അടുക്കലേക്കു പോകുകയും ഉണ്ടായ കാര്യങ്ങള്‍ 
അയാളോടു പറയുകയും ചെയ്തു. അവള്‍ 
പറഞ്ഞു, “ഒരു ദൈവപുരുഷന്‍ എന്‍െറ അടു 
ത്തേക്കു വന്നു. അയാള്‍ ദൈവത്തിന്‍െറ ഒരു 
ദുതനെപ്പോലെ കാണപ്പെട്ടു. അവന്‍ എന്നെ 
ഭയപ്പെടുത്തി. അവന്‍ എവിടെനിന്നാണ്‌ വന്ന 
തെന്ന്‌ ഞാനവനോടു ചോദിച്ചില്ല. അവന്‍ 
എന്നോട്‌ അവന്‍െറ പേരു പറഞ്ഞില്ല. "പക്ഷേ, 
അവനെന്നോടു പറഞ്ഞു, “നീ ഗര്‍ഭിണിയാണ്‌, 
നീ ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്യും. 
വീഞ്ഞോ മറ്റു മദ്യമോ കുടിക്കരുത്‌. അശുദ്ധ 
ഭക്ഷണം കഴിക്കരുത്‌. കാരണം ആ ശിശു വിശി 
ഷ്ടമായ ഒരു രീതിയില്‍ ദൈവത്തിനു സമര്‍ 
പ്പിക്കപ്പെടും. ജനിക്കുന്നതിനു മുമ്പുമുതല്‍ മര 
ണംവരെയും അവന്‍ ദൈവത്തിന്‍േറതാണ്‌.”” 

അനന്തരം മനോഹ യഹോവയോടു പ്രാര്‍ 
ത്ഥിച്ചു, “യഹോവേ, ദയവായി ആ ദൈവ 
പുരുഷനെ വീണ്ടും ഞങ്ങളുടെ അടുത്തേക്ക്‌ 
അയയ്ക്കുക. ഉടനെ പിറക്കാനിരിക്കുന്ന ശിശു 
വിനുവേണ്ടി ഞങ്ങള്‍ എന്തു ചെയ്യണമെന്ന്‌ 
അവന്‍ ഞങ്ങളെ പഠിപ്പിക്കട്ടെ.” 

മനോഹയുടെ പ്രാര്‍ത്ഥന ദൈവം കേട്ടു. 
ദൈവത്തിന്‍െറ ദൂതന്‍ ആ സ്ത്രീയുടെ അടു 
ത്തേക്കു വീണ്ടും വന്നു. അവള്‍ ഒരു വയലില്‍ 
ഇരിക്കുകയായിരുന്നു. അവളുടെ ഭര്‍ത്താവായ 
മനോഹ അവളോടൊപ്പം ഉണ്ടായിരുന്നില്ല. 
10അതിനാല്‍ അവള്‍ തന്‍െറ ഭര്‍ത്താവിനോടു 
പറയാനോടി. “അയാള്‍ തിരികെ വന്നിരിക്കു 
ന്നു! മുമ്പൊരു ദിവസം എന്‍െറ അടുത്തുവന്ന 
വന്‍ ഇതാ ഇവിടെയെത്തിയിരിക്കുന്നു!” 











അശുദ്ധമായ അഥവാ “അസ്വീകാര്യം.” ശുദ്ധമല്ലാ 
ത്തതോ ദൈവാരധനയ്ക്ക്‌ ഉപയോഗിക്കാനാവാ 
ത്തതോ ആയത്‌. ശുദ്ധവും അശുദ്ധവുമായ കാര്യങ്ങ 
ളെച്ചൊല്ലി പഴയനിയമത്തിലുള്ള ചട്ടങ്ങള്‍ക്ക്‌ 
ലേവ്യ 11-15 കാണുക. 





ന്യായാധിപന്മാര്‍ 13:11-14:9 


1്തനോഹ എഴുന്നേറ്റു തന്‍റ ഭാര്യയോടൊ 
പ്പം പോയി. അയാളുടെ അടുത്തെത്തിയ 
പ്പോള്‍ അവന്‍ ചോദിച്ചു, “മുമ്പ്‌ എന്‍െറ ഭാര്യ 
യോടു സംസാരിച്ച അതേ ആളു തന്നെയാണോ 
അങ്ങ്‌?” ദൂതന്‍ പറഞ്ഞു, “അതേ.” 

2അതിനാല്‍ മനോഹ ചോദിച്ചു, “അങ്ങു 
പറയുന്നതുപോലെ സംഭവിക്കുമെന്ന്‌ ഞാന്‍ 
കരുതുന്നു. കുട്ടി ഏതുതരം ജീവിതമായിരിക്കും 
നയിക്കുക? എന്തായിരിക്കും അവന്‍െറ പ്രവൃ 
ത്തി?” 

യഹോവയുടെ ദൂതന്‍ മനോഹയോടു 
പറഞ്ഞു, “ഞാന്‍ പറഞ്ഞ കാര്യങ്ങളെല്ലാം 
നിന്‍െറ ഭാര്യ ചെയ്യണം. 

14“ഒരു മുന്തിരിവള്ളിയില്‍ ഉണ്ടാകുന്നതൊ 
ന്നും അവള്‍ തിന്നരുത്‌. വീഞ്ഞോ മദ്യമോ 
അവള്‍ കുടിക്കരുത്‌. അശുദ്ധഭക്ഷണ മൊന്നും 
അവള്‍ തിന്നരുത്‌. അവളോടു ഞാന്‍ ചെയ്യാന്‍ 
കല്ലിച്ചതെല്ലാം അവള്‍ ചെയ്യണം.” 

1അനന്തരം മനോഹ യഹോവയുടെ ദൂത 
നോടു പറഞ്ഞു, “കുറച്ചുസമയം അങ്ങ്‌ ഞങ്ങ 
ളോടൊപ്പമുണ്ടാകണമെന്ന്‌ ഞങ്ങള്‍ ആഗ്രഹി 
ക്കുന്നു. അങ്ങയ്ക്കുവേണ്ടി ഒരു കോലാട്ടിന്‍ 
കുട്ടിയെ പാകപ്പെടുത്താന്‍ ഞങ്ങള്‍ ആഗ്രഹി 
ക്കുന്നു.” 1യേഹോവയുടെ ദൂതന്‍ മനോഹ 
യോടു പറഞ്ഞു, “നീ എന്നെ പോകാനനുവദി 
ച്ചില്ലെങ്കിലും നിങ്ങളുടെ ഭക്ഷണം ഞാന്‍ കഴി 
ക്കില്ല. എന്നാല്‍ എന്തെങ്കിലും തയ്യാറാക്കാന്‍ 
നിനക്കാഗ്രഹമുണ്ടെങ്കില്‍ അത്‌ ഒരു ഹോമയാ 
ഗമായി യഹോവയ്ക്കു സമര്‍പ്പിക്കുക.” അവന്‍ 
യഥാര്‍ത്ഥത്തില്‍ യഹോയുടെ ദൂതനായിരു 
ന്നെന്ന്‌ മനോഹയ്ക്ക്‌ അറിയില്ലായിരുന്നു. 

17അപ്പോള്‍ മനോഹ യഹോവയുടെ ദൂത 
നോടു പറഞ്ഞു, “നിന്‍െറ പേരെന്താണ്‌. നീ 
പറഞ്ഞതെല്ലാം സംഭവിക്കുമ്പോള്‍ നിന്നെ മഹ 
ത്വപ്പെടുത്താമല്ലോ എന്നതുകൊണ്ടാണ്‌ ഞങ്ങ 
ളത്‌ അറിയാനാഗ്രഹിക്കുന്നത്‌.” 18യഹോവ 
യുടെ ദൂതന്‍ പറഞ്ഞു, “നീ എന്തിനാണെനന്‍െറ 
പേരു ചോദിക്കുന്നത്‌? നിനക്ക്‌ അത്‌ വിശ്വസി 
ക്കുക അത്ഭൂതകരമായിരിക്കും.” 19അനന്തരം 
മനോഹ ഒരു കോലാട്ടി൯കുട്ടിയെ ഒരു പാറ 
യില്‍ ബലിയര്‍പ്പിച്ചു. അവന്‍ ആടിനെ ബലി 
യര്‍പ്പിക്കുകയും അത്ഭുതങ്ങള്‍ പ്രവര്‍ത്തിക്കു 
ന്നവനായ ദൈവത്തിന്‌ ഒരു ധാന്യബലിയര്‍ 
പ്പിക്കുകയും ചെയ്തു. 2മനോഹയും അവന്‍െറ 
ഭാര്യയും സംഭവങ്ങളൊക്കെ നിരീക്ഷിക്കുകയാ 
യിരുന്നു. യാഗപീഠത്തില്‍നിന്നും ആകാശത്തി 
ലേക്കു തീനാളങ്ങള്‍ ഉയര്‍ന്നപ്പോള്‍ യഹോവ 
യുടെ ദൂതന്‍ അഗ്നിയില്‍ സ്വര്‍ഗ്ഗത്തിലേക്കു 
കയറിപ്പോയി! 











ഇതു കണ്ടപ്പോള്‍ മനോഹയും ഭാര്യയും ദൈ 
വത്തിനു മുമ്പില്‍ വണങ്ങി നമസ്കരിച്ചു. 
2അയാള്‍ യഹോവയുടെ ദൂതനായിരുന്നുവെ 
ന്ന്‌ മനോഹന്ക്ക്‌ ഒടുവില്‍ മനസ്സിലായി. ആ 
ദൂതന്‍ വീണ്ടും അവര്‍ക്കു പ്രത്യക്ഷപ്പെട്ടില്ല. 
2തനോഹ തന്‍െറ ഭാര്യയോടു പറഞ്ഞു, 
“നമ്മള്‍ ദൈവത്തെ കണ്ടു! ഇതു മൂലം തീര്‍ച്ച 
യായും നമ്മള്‍ മരിക്കും!” 

2എന്നാല്‍ അവന്‍െറ ഭാര്യ അവനോടു പറ 
ഞ്ഞു, “യഹോവയ്ക്കു നമ്മെ കൊല്പണമെ 
ന്നില്ല. അവന്‍ നമ്മെ കൊല്പണമെന്നുണ്ടായിരു 
ന്നെങ്കില്‍ നമ്മുടെ ഹോമയാഗമോ ധാന്യബ 
ലിയോ അവന്‍ സ്വീകരിക്കുമായിരുന്നില്ല. 
ഇതൊന്നും അവന്‍ നമ്മെ കാണിക്കുകയുമില്പാ 








258 


യിരുന്നു. ഇക്കാര്യങ്ങള്‍ അവന്‍ നമ്മോടു പറ 
യുകയുമില്ലായിരുന്നു.” 

24അങ്ങനെ ആ സ്ത്രീയ്ക്ക്‌ ഒരാണ്‍കുട്ടി 
പിറന്നു. അവള്‍ അവന്‍ ശിംശോൻ എന്നു 
പേരിട്ടു. ശിംശോൻ വളരുകയും യഹോവ അവ 
നെ അനുഗ്രഹിക്കുകയും ചെയ്തു. അവന്‍ 
മഹനേദാനിലായിരുന്നപ്പോള്‍ യഹോവയുടെ 
ആത്മാവ്‌ അവനില്‍ പ്രവര്‍ത്തിക്കാന്‍ തുടങ്ങി. 
സോരായ്ക്കും എസ്തായോലിനും ഇടയ്ക്കുള്ള 
നഗരമായിരുന്നു അത്‌. 


ശിംശോന്‍െറ വിവാഹം 
ശിംശോന്‍ തിമ്നാനഗരത്തിലേക്കിറങ്ങി 

] പ്പോയി. അവന്‍ അവിടെ ഒരു ഫെലി 
സ്തൃയുവതിയെ കണ്ടു. വീട്ടില്‍ മടങ്ങിയെ 
ത്തിയപ്പോള്‍ അവന്‍ തന്‍െറ മാതാപിതാക്ക 
ളോടു പറഞ്ഞു, “തിമ്നയില്‍ ഞാനൊരു 
ഫെലിസ്തൃക്കാരിയെ കണ്ടു. നിങ്ങള്‍ അവളെ 
എനിക്കൂ ഭാര്യയായി തരണം. എനിക്കവളെ 
വിവാഹം കഴിക്കണം.” 

3അവനന്‍െറ മാതാപിതാക്കള്‍ മറുപടി പറ 
ഞ്ഞു,“നീ ഒരു ഫെലിസ്ത്യക്കാരിയെ വിവാഹം 
കഴിക്കാനാഗ്രഹിക്കുന്നുവോ? നിനക്ക്‌ വിവാഹം 
കഴിക്കുവാന്‍ യിസ്രായേലില്‍ ഒരു പെണ്‍കുട്ടി 
യില്ലയോ? അവര്‍ പരിച്ഛേദിക്കപ്പെട്ടവര്‍ 
കൂടെയല്ല.” പക്ഷേ ശിംശോൻ പറഞ്ഞു, 
“അവളെ എനിക്കായി നേടുക! അവളെയാണ്‌ 
എനിക്കു വേണ്ടത്‌!” യഹോവയുടെ ആഗ്രഹം 
അതായിരുന്നുവെന്ന്‌ ശിംശോനന്‍െറ മാതാപിതാ 
ക്കള്‍ക്കറിയില്ലായിരുന്നു. ഫെലിസ്ത്ൃര്‍ക്കെ 
തിരെ എന്തെങ്കിലും ചെയ്യാന്‍ യഹോവ ഒരു 
മാര്‍ഗ്ഗം അന്വേഷിക്കുകയായിരുന്നു. അപ്പോള്‍ 
ഫെലിസ്ത്യർ യിസ്രായേലുകാര്‍ക്കുമേല്‍ 
ഭരണം നടത്തുകയായിരുന്നു. 

ശിംശോൻ തന്‍െറ മാതാപിതാക്കളൊന്നിച്ച്‌ 
തിമ്നാനഗരത്തിലേക്കിറങ്ങിപ്പോയി. ആ നഗ 
രത്തിനടുത്തുള്ള മുന്തിരിത്തോപ്പുകള്‍വരെ 
അവര്‍ പോയി. അവിടെ ഒരു സിംഹക്കുട്ടി 
പെട്ടെന്ന്‌ അലറിക്കൊണ്ട്‌ ശിംശോന്‍െറമേല്‍ 
ചാടി വീണു! യഹോവയുടെ ആത്മാവ്‌ മഹാ 
ശക്തിയോടെ ശിംശോനിലേക്കു വന്നു. അവന്‍ 
വെറുംകൈകൊണ്ട്‌ സിംഹത്തെ വലിച്ചുകീറി. 
അതവന്‍ അനായാസം കഴിഞ്ഞു. അതൊരു 
കുഞ്ഞാടിനെ പിളര്‍ക്കുന്നതുപോലെ എളുപ്പ 
മായിരുന്നു. എന്നാല്‍ താനെന്താണു ചെയ്ത 
തെന്ന്‌ ശിംശോൻ തന്‍െറ മാതാപിതാക്കളോടു 
പറഞ്ഞില്ല. 

അതിനുശേഷം ശിംശോൻ നഗരത്തിലേ 
ക്കിറങ്ങിച്ചെന്ന്‌ ഫെലിസ്ത്യൃക്കാരിയുമായി 
സംസാരിച്ചു. അവള്‍ അവനെ സന്തോഷി 

രിച്ചു. കുറെ ദിവസങ്ങള്‍ക്കുശേഷം ആ ഫെലി 
സ്ത്യക്കാരിയ വിവാഹം ചെയ്യാന്‍ ശിംശോ൯ 
മടങ്ങിവന്നു. വഴിയില്‍ ചത്ത സിംഹത്തെ 
കാണാനവ൯ പോയി. സിംഹത്തിന്‍െറ ശരീര 
ത്തില്‍ ഒരു പറ്റം തേനീച്ചകള്‍ ഇരിക്കുന്നത്‌ 
അവന്‍ കണ്ടു. അവ കുറെ തേനുണ്ടാക്കിയി 
രുന്നു. 9ശിംശോന്‍ തന്‍റെ കൈകള്‍ കൊണ്ട്‌ 
കൂറെ തേനെടുത്തു. അവന്‍ തേനും കഴിച്ചു 
കൊണ്ട്‌ നടന്നു. മാതാപിതാക്കളുടെ അടുത്തെ 
ത്തിയപ്പോളവന്‍ അവര്‍ക്കും കുറെ തേന്‍ കൊടു 
ത്തു. അവരും അത്‌ കഴിച്ചു. പക്ഷേ, ചത്ത 
ഒരു സിംഹത്തിന്‍െറമേല്‍ നിന്നാണ്‌ താന്‍ ആ 
തേന്‍ എടുത്തതെന്ന്‌ അവന്‍ അവരോടു പറ 
ഞ്ഞില്ല. 


























259 


10 ശിംശോന്‍െറ പിതാവ്‌ ഫെലിസ്ത്ൃക്കാ 
രിയെ കാണാന്‍ പോയി. വരന്‍ ഒരു വിരുന്ന്‌ 
ഒരുക്കുക എന്നതായിരുന്നു ആചാരം. അതി 
നാല്‍ ശിംശോന്‍ ഒരു വിരുന്നു നല്‍കി. 1॥1അവ൯ 
വിരുന്നൊരുക്കുന്ന കാര്യമറിഞ്ഞ്‌ ഫെലിസ്ത്യര്‍ 
മുപ്പതു പുരുഷന്മാരെ അവനോടൊപ്പമായി 
രിക്കാന്‍ അയച്ചു. 

12അപ്പോള്‍ ശിംശോൻ ആ മുപ്പതു പേരോടു 
പറഞ്ഞു, “ഞാന്‍ നിങ്ങളോടൊരു കഥ പറ 
യട്ടെ. ഈ വിരുന്ന്‌ ഏഴു ദിവസത്തേക്ക്‌ നീണ്ടു 
നില്‍ക്കും. അതിനിടയ്ക്ക്‌ ഉത്തരം കണ്ടെത്താന്‍ 
നിങ്ങള്‍ ശ്രമിക്കുക. ഈ കടംകഥയ്ക്ക്‌ ഉത്തരം 
നല്‍കാന്‍ നിങ്ങള്‍ക്കു കഴിഞ്ഞാല്‍ ഞാന്‍ നിങ്ങ 
ള്‍ക്ക്‌ മുപ്പതു ലിനന്‍ കുപ്പായങ്ങളും മുപ്പതു 
മാറ്റവസ്ത്രങ്ങളും തരാം. 13പക്ഷേ ഉത്തരം കണ്ടെ 
ത്താന്‍ നിങ്ങള്‍ക്കു കഴിഞ്ഞില്ലെങ്കില്‍ നിങ്ങള്‍ 
മുപ്പതു ലിനന്‍ കുപ്പായങ്ങളും മുപ്പതുമാറ്റ 
വസ്ത്രങ്ങളും എനിക്കു തരണം. "അതിനാല്‍ 
മുപ്പതു പേരും പറഞ്ഞു, “നിന്‍െറ കഥ കേള്‍ 
ക്കട്ടെ.” 

14ശിംശോ൯ അവരോടു ഈ കടംകഥ പറ 
ഞ്ഞു, “തിന്നുന്നവനില്‍ നിന്ന്‌ തിന്നാനെന്തോ 
ഉണ്ടായി. ശക്തനില്‍ നിന്ന്‌ എന്തോ മധുരമു 
ണ്ടായി.” 

മുപ്പതു പേരും അതിനുത്തരം കണ്ടുപിടി 
ക്കാന്‍ മൂന്നു ദിവസം ശ്രമിച്ചുവെങ്കിലും അവര്‍ 
ക്കതിനു കഴിഞ്ഞില്ല. 1“നാലാം ദിവസം അവര്‍ 
ശിംശോന്‍െറ ഭാര്യയുടെ അടുത്തെത്തി. അവര്‍ 
പറഞ്ഞു, “ഞങ്ങളെ തെണ്ടികളാക്കാനാണോ 
നിങ്ങള്‍ ക്ഷണിച്ചു വരുത്തിയത്‌. നീ നിന്‍െറ 
ഭര്‍ത്താവില്‍നിന്ന്‌ ഈ കടംകഥയുടെ ഉത്തരം 
കനശലത്തോടെ ചോര്‍ത്തിയെടുക്കണം. ഇതി 
ന്‍െറ ഉത്തരം നീ ഞങ്ങള്‍ക്കു പാങ്ങിത്തന്നില്ലെ 
ങ്കില്‍ നിന്നെയും നിന്‍െറ പിരുഭവനത്തിലെ 
ല്ലാവരെയും ഞങ്ങള്‍ ചുട്ടുകൊല്ലും.” 

16അതിനാല്‍ ശിംശോന്‍െറ ഭാര്യ അവന്‍െറ 
യടുത്തെത്തി കരഞ്ഞുതുടങ്ങി. അവള്‍ പറ 
ഞ്ഞു, “അങ്ങെന്നെ വെറുക്കുന്നു. അങ്ങ്‌ യഥാര്‍ 
ത്ഥത്തില്‍ എന്നെ സ്നേഹിക്കുന്നില്ല. അങ്ങ്‌ 
എന്‍റെ ആളുകളോടു ഒരു കടംകഥ പറഞ്ഞു, 
അതിന്‍െറ ഉത്തരം എന്നോടു പറഞ്ഞിട്ടുമില്ല.” 
അതിനാല്‍ ശിംശോന്‍ അവളോടു മറുപടി പറ 
ഞ്ഞു, “എന്‍െറ മാതാപിതാക്കളോടുപോലും 
ഞാന്‍ പറഞ്ഞിട്ടില്ല. പിന്നെന്തിനു നിന്നോടു 
ഞാന്‍ അതു പറയണം?” 

17ശിംശോനന്‍െറ ഭാര്യ ഏഴു ദിവസത്തെ വിരു 
ന്നിന്‍െറെ ബാക്കി ദിവസങ്ങള്‍ മുഴുവന്‍ കര 
ഞ്ഞു. അതിനാല്‍ ഏഴാം ദിവസം അവസാനം 
അവന്‍ ആ കടംകഥയുടെ ഉത്തരം അവളോടു 
പറഞ്ഞു. അവള്‍ അവനെ അത്രമാത്രം ശല്യ 
പ്പെടുത്തിയതിനാലാണ്‌ അവന്‍ അവളോടതു 
പറഞ്ഞത്‌. അനന്തരം അവള്‍ തന്‍െറ ആളുക 
ളുടെ അടുത്ത്‌ ചെന്ന്‌ കടംകഥയുടെ ഉത്തരം 
അവര്‍ക്കു പറഞ്ഞുകൊടുത്തു. 

18അതിനാല്‍ ഏഴാം ദിവസം സൂര്യന്‍ അസ്ത 
മിക്കുന്നതിനുമുമ്പ്‌ ഫെലിസ്ത്യര്‍ ശിംശോ 
ന്‍െറ അടുത്തെത്തി ഉത്തരം പറഞ്ഞു, “തേനി 
നേക്കാള്‍ മധുരമുള്ളതെന്ത്‌? സിംഹത്തേക്കാള്‍ 
ശക്തമായതെന്ത്‌?” 

അപ്പോള്‍ ശിംശോൻ അവരോടു പറഞ്ഞു, 
“നിങ്ങള്‍ എന്‍െറ പശുവിനെ ഉപയോ ഗിച്ച്‌ 
ഉഴുതില്ലായിരുന്നുവെങ്കില്‍ നിങ്ങള്‍ എന്‍െറ 
കടംകഥയ്ക്ക്‌ ഉത്തരം കണ്ടുപിടിക്കുമായിരു 
ന്നില്ല!” 














ന്യായാധിപന്മാര്‍ 14:10-15:8 


19ശിംശോന്‍ വളരെ കോപമുണ്ടായി. യഹോ 
വയുടെ ആത്മാവ്‌ മഹാശക്തിയോടെ ശിംശോ 
നിലേക്കു വന്നു. അവന്‍ അസ്കലോന്‍നഗര 
ത്തിലേക്കിറങ്ങിപ്പോയി. അവന്‍ ആ നഗര 
ത്തില്‍ മുപ്പതു ഫെലിസ്ത്യരെ വധിച്ചു. 
എന്നിട്ട്‌ അവന്‍ മൃതശരീരങ്ങളില്‍നിന്നും മുഴു 
വന്‍ വസ്ത്രങ്ങളും സ്വത്തും എടുത്തു. അവന്‍ 
ആ വസ്ത്രങ്ങള്‍ കൊണ്ടുവന്ന്‌ തന്‍െറ കടം 
കഥയ്ക്ക്‌ ഉത്തരം പറഞ്ഞവര്‍ക്ക്‌ കൊടുത്തു. 
എന്നിട്ടവന്‍ തന്‍െറ പിതൃഭവനത്തിലേക്കു 
പോയി. മിശിംശോന്‍ തന്‍െറ ഭാര്യയെ കൂടെ 
കൊണ്ടുപോയില്ല. വിവാഹവേളയിലെ മണ 
വാളന്‍െറ തോഴന്‍ അവളെ എടുത്തുവച്ചു. 














ശിംശോൻ ഫെലിസ്ത്യര്‍ക്ക്‌ പ്രശ്ന 
ങ്ങളുണ്ടാക്കുന്നു 
15 ഗോതമ്പിന്‍റെ വിളവെടുപ്പു സമയമാ 
യപ്പോള്‍ ശിംശോന്‍ തന്‍െറ ഭാര്യയെ 

സന്ദര്‍ശിക്കാന്‍ പോയി. അവന്‍ ഒരു കുഞ്ഞാ 
ടിനെ സമ്മാനമായി കയ്യിലെടുത്തു. അവന്‍ 
പറഞ്ഞു, “ഞാനെനന്‍െറ ഭാര്യയുടെ മുറിയിലേ 
ക്കു പോകുന്നു.” എന്നാല്‍ അവളുടെ പിതാവ്‌ 
ശിംശോനെ അകത്തു കടത്തിവിട്ടില്ല. അവ 
ളുടെ പിതാവ്‌ ശിംശോനോടു പറഞ്ഞു, “നീ 
അവളെ വെറുത്തുവെന്ന്‌ ഞാന്‍ കരുതി. അതി 
നാല്‍ ഞാനവളെ മണവാളതോഴന്‍ വിവാഹം 
കഴിച്ചുകൊടുത്തു. അവളുടെ അനിയത്തി കൂടു 
തല്‍ സുന്ദരിയാണ്‌. നീ അവളെ എടുത്തു 
കൊള്ളുക.” 

എന്നാല്‍ ശിംശോ൯ അവനോടു പറഞ്ഞു, 
“ഇപ്പോള്‍ എനിക്കു നിങ്ങള്‍ ഫെലിസ്ത്യരെ 
ഉപദ്രവിക്കാന്‍ തക്കകാരണമായി. ഒരുത്തരും 
എന്നെ കുറ്റപ്പെടുത്തുകയില്ല.” 

ദ്അതിനാല്‍ ശിംശോന്‍ പുറത്തേക്കുപോയി 
മുന്നൂറ്‌ കുറുക്കന്മാരെ പിടിച്ചു. അവന്‍ ഈരണ്ട്‌ 
കുറുക്കന്മാരെ അവയുടെ വാലുകള്‍ കൂട്ടിക്കെട്ടി 
ജോഡികളാക്കി. എന്നിട്ട്‌ അവന്‍ ഓരോ 
ജോഡി കുറുക്കന്മാരുടെയും വാലുകളുടെ ഇട 
യില്‍ ഓരോ പന്തം വെച്ചുകെട്ടി. ടകുറുക്കന്മാ 
രുടെ വാലുകള്‍ക്കിടയിലുള്ള പന്തങ്ങള്‍ 
ശിംശോൻ കത്തിച്ചു. എന്നിട്ടവന്‍ കുൂറുക്ക 
ന്മാരെ ഫെലിസ്ത്യരുടെ ധാന്യവയലുകളി 
ലേക്കു ഓടിച്ചുവിട്ടു. അങ്ങനെ അവന്‍ അവ 
രുടെ വയലുകളില്‍ വളരെ ചെടികളും കൊയ്ത 
ധാനൃക്കറ്റകളും കത്തിച്ചുകളഞ്ഞു. അവരുടെ 
മുന്തിരിത്തോപ്പുകളും ഒലീവുമരങ്ങളും അവന്‍ 
കത്തിച്ചു. ഫെലിസ്ത്യർ ചോദിച്ചു, “ആരാ 
ണിതു ചെയ്തത്‌?” ചിലര്‍ അവരോടു പറഞ്ഞു, 
“തിമ്നക്കാരനന്‍െറെ ജാമാതാവായ ശിംശോനാ 
ണിത്‌ ചെയ്തത്‌. അവനിങ്ങനെ ചെയ്യാന്‍ കാര 
ണം അവന്‍െറ അമ്മായിയപ്പന്‍ അവന്‍െറ ഭാര്യ 
യെ മണവാളന്‍െറ തോഴനു കൊടുത്തതാണ്‌.” 
അതിനാല്‍ ഫെലിസ്ത്യർ ശിംശോനന്‍െറ ഭാര്യ 
യെയും അവളുടെ പിതാവിനെയും ചുട്ടു 
കൊന്നു. 7അനന്തരം ശിംശോൻ ഫെലിസ്ത്യ 
രോടു പറഞ്ഞു, “നിങ്ങള്‍ ഈ തിന്മ എന്നോടു 
ചെയ്തു. അതിനാല്‍ ഞാനിനി നിങ്ങളോടും 
അങ്ങനെ ചെയ്യും. എന്‍െറ പ്രതികാരം ഞാ൯ 
നിങ്ങളുടെമേല്‍ തീര്‍ക്കും!” 

അനന്തരം ശിംശോൻ ഫെലിസ്ത്യരെ ആക്ര 
മിച്ചു. അവന്‍ അവരില്‍ നിരവധി പേരെയും 
കൊന്നു. എന്നിട്ടവന്‍ ഒരു ഗുഹയില്‍ പോയി 
തങ്ങി. ഏതാമിലെ പാറ എന്നു പേരായ സ്ഥല 

















ന്യായാധിപന്മാര്‍ 15:9-16:8 


ത്തായിരുന്നു ആ ഗുഹ. “ഫെലിസ്ത്യർ യെഹൂദ 
യിലേക്കു പോയി. ലേഹി എന്നു പേരായ 
ഒരു സ്ഥലത്തിനടുത്ത്‌ അവര്‍ നിന്നു. അവരുടെ 
സൈന്യം അവിടെ പാളയമടിക്കുകയും യുദ്ധ 
ത്തിനു തയ്യാറെടുക്കുകയും ചെയ്തു. 1॥യെഹൂദ 
യുടെ ഗോത്രക്കാര്‍ അവരോടു ചോദിച്ചു, 
“നിങ്ങള്‍ ഫെലിസ്ത്യർ എന്തിനാണിവിടെ 
ഞങ്ങളോടു യുദ്ധം ചെയ്യാന്‍ വന്നിരിക്കുന്നത്‌?” 

അവര്‍ മറുപടി പറഞ്ഞു, “ശിംശോനെ തെര 
ഞ്ഞാണ്‌ ഞങ്ങള്‍ വന്നത്‌. ഞങ്ങള്‍ക്കവനെ 
തടവുകാരനാക്കണം. അവന്‍ ഞങ്ങളോടു 
ചെയ്ത ദുഷ്ടതകള്‍ക്ക്‌ ഞങ്ങള്‍ക്കവനെ 
ശിക്ഷിക്കണം.” 

1അനന്തരം യെഹൂദയുടെ ഗോത്രത്തില്‍പ്പെട്ട 
മുവായിരം പേര്‍ ശിംശോന്‍െറ അടുത്തേക്കു 
പോയി. ഏതാമിലെ പാറയ്ക്കടുത്തുള്ള ഗുഹ 
യിലേക്കാണവര്‍ പോയത്‌. അവര്‍ അവനോടു 
ചോദിച്ചു, “നീ എന്താണ്‌ ഞങ്ങളോടു ചെയ്‌ 
തത്‌. ഫെലിസ്ത്ൃരാണ്‌ ഞങ്ങളെ ഭരിക്കുന്ന 
തെന്ന്‌ നിനക്കറിയില്ലായിരുന്നോ?” ശിംശോൻ 
മറുപടി പറഞ്ഞു, “അവരെന്നോടു ചെയ്ത 
കാര്യങ്ങള്‍ക്ക്‌ അവരെ ശിക്ഷിക്കുക മാത്രമേ 
ഞാന്‍ ചെയ്തിട്ടുള്ളൂ.” 

12അപ്പോള്‍ അവര്‍ ശിംശോനോടു പറഞ്ഞു, 
“ഞങ്ങള്‍ നിന്നെ പിടിച്ചുകെട്ടാന്‍ വന്നതാണ്‌. 
ഞങ്ങള്‍ നിന്നെ ഫെലിസ്ത്യരെ ഏല്ലിക്കാന്‍ 
പോകുന്നു. “ശിംശോൻ യെഹൂദയില്‍നിന്നു 
വന്നവരോടു പറഞ്ഞു, “നിങ്ങളെന്നെ ഉപദ്രവി 
ക്കുകയില്ലെന്നെനിക്ക്‌ ഉറപ്പു തരണം. ”13യെഹൂദ 
ക്കാര്‍ പറഞ്ഞു, “ഞങ്ങള്‍ സമ്മതിക്കുന്നു. 
ഞങ്ങള്‍ നിന്നെ പിടിച്ചുകെട്ടി ഫെലിസ്ത്യ 
ര്‍ക്ക്‌ കൊടുക്കുക മാത്രമേ ചെയ്യു. ഞങ്ങള്‍ 
നിന്നെ കൊല്ലുകയില്ലെന്ന്‌ വാഗ്ദാനം ചെയ്യു 
ന്നു.” അങ്ങനെ രണ്ടു പുതിയ കയറുകള്‍ 
കൊണ്ട്‌ അവര്‍ ശിംശോനെ പിടിച്ചു കെട്ടി. 
അവര്‍ അവനെ പാറയിലെ ഗുഹയില്‍നിന്നു 
കൊണ്ടുപോയി. 

4ശിംശോന്‍ ലേഹിയിലേക്കു വന്നപ്പോള്‍ 
ഫെലിസ്ത്യർ അവനെ കാണാന്‍ വന്നു. അവര്‍ 
ആഹ്ദാദിച്ച്‌ അട്ടഹസിക്കുന്നുണ്ടായിരുന്നു. 
അപ്പോള്‍ യഹോവയുടെ ആത്മാവ്‌ മഹാശക്തി 
യോടെ ശിംശോനില്‍ വരികയും ശിംശോൻ 
കയറുകള്‍ പൊട്ടിക്കുകയും ചെയ്തു. കത്തിയ 
ചരടുകള്‍പോലെ കയറുകള്‍ ദുര്‍ബലമായി 
പ്പോയി. ഉരുകി വീണതുപോലെ കയറുകള്‍ 
അവന്‍റെ കയ്യില്‍നിന്നും താഴെ വീണു. 
15ശിംശോന്‍ ഒരു ചത്ത കഴുതയുടെ താടിയെല്ല്‌ 
കണ്ടെടുത്തു. ആ താടിയെല്ലുകൊണ്ടവ൯ 
ആയിരം ഫെലിസ്ത്യരെ കൊന്നു. 16അനന്തരം 
ശിംശോൻ പറഞ്ഞു, 

ഒരു കഴുതയുടെ താടിയെല്പുകൊണ്ട്‌ ആയിരം 
പേരെ ഞാന്‍ കൊന്നു! ഒരു കഴുതയുടെ താടി 
യെല്ലുകൊണ്ട്‌ അവരെ ഞാന്‍ വലിയൊരു കൂന 
യാക്കി. 

17ശിംശോന്‍ ഇത്രയും പറഞ്ഞ്‌ താടിയെല്ല്‌ 
നിലത്തിട്ടു. അതിനാല്‍ ആ സ്ഥലത്തിനു 
രാമത്ത്‌ ലേഹി എന്നു പേരിട്ടു. 18ശിംശോന്‍ 
വളരെ ദാഹിച്ചു. അതിനാലവ൯ന്‍ യഹോവ 
യോടു കേണു. അവന്‍ പറഞ്ഞു, “ഞാന്‍ അങ്ങ 
യുടെ ഭൃത്യന്‍. അങ്ങ്‌ എനിക്ക്‌ ഈ മഹാവിജയം 
നല്‍കി. ദയവായി ഞാനിപ്പോള്‍ ദാഹിച്ചു 
മരിക്കാനിടയാകരുതേ. പരിച്ഛേദിക്കപ്പെടാ 
ത്തവരാല്‍ ഞാന്‍ പിടിക്കപ്പെടാതെയുമിരിക്കേ 
ണമേ.” 

















260 


19ലേഹിയില്‍ നിലത്ത്‌ ഒരു ദ്വാരമുണ്ടായി 
രുന്നു. ദൈവം ആ ദ്വാരത്തെ പിളര്‍ന്നു. അതില്‍ 
നിന്ന്‌ ജലം പ്രവഹിച്ചു. ശിംശോന്‍ ആ ജലം 
കുടിച്ച്‌ ആശ്വസിച്ചു. അവന്‍ വീണ്ടും ശക്തി 
അനുഭവപ്പെട്ടു. അതിനാലവ൯ന്‍ ആ നീരുറ 
വയെ ഏന്‍ഹക്കോരേ* എന്നു വിളിച്ചു. ഇന്നും 
ലേഹിനഗരത്തില്‍ അതുണ്ട്‌. 

20അങ്ങനെ ശിംശോൻ ഇരുപതുവര്‍ഷ ക്കാലം 
യിസ്രായേലുകാരുടെ ന്യായാധിപനായിരുന്നു. 
ഫെലിസ്ത്യരുടെ കാലത്തായിരുന്നു അത്‌. 





ശിംശോന്‍ ഗസ്സ്റനഗരത്തിലേക്കു പോകുന്നു 
16 ഒരു ദിവസം ശിംശോൻ ഗസ്സ നഗരത്തി 
ലേക്കു പോയി. അവന്‍ അവിടെ ഒരു 
വേശ്യയെ കണ്ടു. ആ രാത്രിയില്‍ അവളോ 
ടൊപ്പം തങ്ങാന്‍ അവന്‍ പോയി. 2ഗസ്സയിലെ 
ജനങ്ങളോട്‌ ചിലര്‍ പറഞ്ഞു, “ശിംശോൻ 
ഇവിടെ വന്നിരിക്കുന്നു.” അവര്‍ അവനെ 
കൊല്ലാനാഗ്രഹിച്ചു. അതിനാല്‍ അവര്‍ ആ 
സ്ഥലം വളഞ്ഞു. അവര്‍ ശിംശോനുവേണ്ടി 
ഒളിച്ചു കാത്തിരുന്നു. അവര്‍ രാത്രി മുഴുവന്‍ 
നഗരകവാടത്തിനു സമീപം തങ്ങി. രാത്രി മുഴു 
വന്‍ അവര്‍ ശബ്ദമുണ്ടാക്കാതെയിരുന്നു. അവര്‍ 
പരസ്പരം പറഞ്ഞു, “പ്രഭാതമാകുമ്പോള്‍ 
നമ്മള്‍ ശിംശോനെ കൊല്ലും. 
എന്നാല്‍ ശിംശോൻ പാതിരാത്രിവരെയേ 
വേശ്യയോടൊപ്പും തങ്ങിയുള്ളൂ. ശിംശോൻ നഗ 
രകവാടത്തിലെ വാതിലുകള്‍ പറിച്ചെടുത്തു. 
അവന്‍ ഭിത്തിയില്‍നിന്നും കതകുകള്‍ പറി 
ചെടുത്തു. ശിംശോൻ കതകുകളും രണ്ട്‌ കട്ടള 
കളും കതകിന്‍െറ സാക്ഷകളും എടുത്തു. അവ 
യെല്ലാം തന്‍െറ തോളില്‍വെച്ച്‌ ശിംശോൻ, 
ഹെബ്രോന്‍നഗരത്തിനടുത്തുള്ള കുന്നി൯മുക 
ളിലേക്കു കയറിപ്പോയി. 











ശിംശോനും ദെലീലയും 

പ്രിന്നീട ശിംശോൻ ദെലീല എന്നു പേരായ 
ഒരു സ്ത്രീയുമായി പ്രേമത്തിലായി. സോരേക്ക്‌ 
താഴ്വരക്കാരിയായിരുന്നു അവള്‍. $ഫെലി 
സ്ത്ൃഭരണാധികാരികള്‍ ദെലീലയുടെയടു 
ത്തേക്കു പോയി. അവര്‍ പറഞ്ഞു, “ശിംശോനെ 
ഇത്ര ശക്തനാക്കുന്നതെന്താണെന്ന്‌ ഞങ്ങള്‍ക്ക 
റിയണം. അവനില്‍നിന്ന്‌ ഭാശലപൂര്‍വ്വം ആ 
രഹസ്യം ചോര്‍ത്തിയെടുക്കാന്‍ നീ ശ്രമിക്കണം. 
അപ്പോളവനെ എങ്ങനെ പിടിച്ചു കെട്ടാമെന്ന്‌ 
ഞങ്ങള്‍ക്കറിയാ൯ കഴിയും. അപ്പോള്‍ ഞങ്ങള്‍ 
ക്കവനെ നിയന്ത്രിക്കാനുമാകും. നീ അങ്ങനെ 
ചെയ്താല്‍ ഞങ്ങളോരോരുത്തരും നിനക്ക്‌ ഇരു 
പത്തിയെട്ടു പണ്ട്‌ വെള്ളി വീതം നല്‍കും 

അതിനാല്‍ ദെലീല ശിംശോനോടു ചോദി 
ചു, “നീ എങ്ങനെയാണിത്ര ശക്തനാകുന്ന 
തെന്ന്‌ എന്നോടു പറയൂ. നിന്നെ ആര്‍ക്കെങ്കി 
ലും പിടിച്ചു കെട്ടാനും നിസ്റഹായനാക്കാനും 
എങ്ങനെ കഴിയും?” 
"ശിംശോൻ മറുപടി പറഞ്ഞു, “അധികം ഉണ 
ങ്ങാത്ത ഏഴു പുതിയ ഞാണു കൊണ്ടു മാത്രമേ 
എന്നെ ആര്‍ക്കെങ്കിലും ബന്ധിക്കാനാകൂ, 
ആരെങ്കിലും അങ്ങനെ ചെയ്താല്‍ ഞാന്‍ 
മറ്റാരെയും പോലെ ദൂര്‍ബ്ബലനായിത്തീരും.” 

അനന്തരം ഫെലിസ്തൃഭരണാധികാരികള്‍ 
ഏഴു പുതിയ ഞാണുകള്‍കൊണ്ടു വന്ന്‌ ദെലീ 
ലയ്ക്ക്‌ കൊടുത്തു. ആ ഞാണുകള്‍ ഉണങ്ങിയ 
തായിരുന്നില്ല. ദെലീല ആ ഞാണുകള്‍കൊണ്ട്‌ 

















ഏന്‍ഹക്കോരേ 
എന്നര്‍ത്ഥം. 


“വിളിക്കുന്നവനന്‍െറ ഉറവ” 


261 


ശിംശോനെ ബന്ധിച്ചു. 9അടുത്ത മുറിയില്‍ 
ചിലര്‍ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. ദെലീല 
ശിംശോനോടു പറഞ്ഞു, “ശിംശോൻ, ഫെലി 
സ്ത്ൃര്‍ നിന്നെ പിടിക്കാന്‍ പോകുന്നു!” 
എന്നാല്‍ ശിംശോൻ അനായാസം ഞാണുകള്‍ 
പൊട്ടിച്ചു. തീയോടടുത്ത ഞാണുകള്‍ പോലെ 
അവ പൊട്ടി. അങ്ങനെ ഫെലിസ്ത്യര്‍ക്ക്‌ 
ശിംശോനന്‍െറ ശക്തിയുടെ രഹസ്യം അറിയാന്‍ 
കഴിയാതെ പോയി. 

10അനന്തരം ദെലീല ശിംശോനോടു ചോദി 
ച്ചു, “നീ എന്നോടു നൂണ പറഞ്ഞു, നീ എന്നെ 
വിഡ്ഡിയാക്കി. ദയവായി എന്നോട്‌ സത്യം 
പറയൂ. ആര്‍ക്കെങ്കിലും നിന്നെ എങ്ങനെയാണ്‌ 
ബന്ധിക്കാനാവുക?” 

വിശിംശോന്‍ പറഞ്ഞു, “അതിനു പുതിയ 
കയറുകൊണ്ടെന്നെ ബന്ധിക്കണം. മുമ്പൊരി 
ക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത കയറുകൊണ്ടു 
വേണം അവര്‍ എന്നെ ബന്ധിക്കേണ്ടത്‌. ആരെ 
ങ്കിലും അങ്ങനെ ചെയ്താല്‍ ഞാന്‍ മറ്റേതൊ 
രാളെയുംപോലെ ദുര്‍ബ്ലനായിത്തീരും.” 

12അതിനാല്‍ ദെലീല ഏതാനും പൂതിയ കയ 
റുകളെടുത്ത്‌ ശിംശോനെ ബന്ധിച്ചു. അടുത്ത 
മുറിയില്‍ ഏതാനും പേര്‍ ഒളിച്ചിരിപ്പുണ്ടായി 
രുന്നു. അപ്പോള്‍ ദെലീല അവനോടു വിളിച്ചു 
പറഞ്ഞു, “ശിംശോൻ, ഫെലിസ്ത്യർ നിന്നെ 
പിടിക്കാന്‍ പോകുന്നു!” പക്ഷേ അവന്‍ ആ 
കയറുകള്‍ ചരടുകള്‍ പൊട്ടിക്കുംപോലെ 
അനായാസം പൊട്ടിച്ചുകളഞ്ഞു. 

13അപ്പോള്‍ ദെലീല അവനോടു പറഞ്ഞു, 
“നീ എന്നോടു വീണ്ടും നുണ പറഞ്ഞിരി 
ക്കുന്നു! നീ എന്നെ വിഡ്ഡിയാക്കിക്കൊണ്ടിരി 
ക്കുന്നു. നിന്നെ എങ്ങനെ പിടിച്ചു കെട്ടാമെന്ന്‌ 
ഇനി എന്നോടു പറയൂ.”ശിംശോന്‍ പറഞ്ഞു, 
“എന്‍െറ തലയിലെ ഏഴു ജട എടുത്ത്‌ നൂല്പാ 
വിനോടു ചേര്‍ത്തു നെയ്ത്‌ അത്‌ ആണി 
കൊണ്ട്‌ മുറുക്കുക. അപ്പോള്‍ ഞാന്‍ മറ്റാരെയും 
പോലെ ദുര്‍ബ്ലനായിത്തീരും.” 

പിന്നീട്‌ ശിംശോൻ ഉറങ്ങാന്‍ കിടന്നു. 
ദെലീല അവന്‍െറ തലയിലെ ഏഴു ജടകളില്‍ 
നൂല്പാവ്‌ നെയ്തു. 4അനന്തരം ദെലീല ആ 
നൂല്ലാവ്‌ ഒരു കൂടാരക്കുറ്റികൊണ്ട്‌ നിലത്ത്‌ തറ 
ച്ചു വച്ചു. വീണ്ടും അവള്‍ വിളിച്ചു പറഞ്ഞു, 
“ശിംശോൻ, ഫെലിസ്ത്യർ നിന്നെ പിടിക്കാന്‍ 
പോകുന്നു!” ശിംശോന്‍ കൂടാരക്കുറ്റിയും തറിയും 
നുല്ലാവും പറിച്ചെടുത്തു. 

15അനന്തരം ദെലീല ശിംശോനോടു പറഞ്ഞു, 
“എന്നെ വിശ്വസിക്കുകപോലും ചെയ്യാതിരി 
ക്കുമ്പോള്‍ “ഞാന്‍ നിന്നെ സ്നേഹിക്കുന്നു” 
എന്നു നിനക്കെങ്ങനെ പറയാന്‍ കഴിയും? 
നിന്‍െറ രഹസ്യം എന്നോടു പറയാന്‍ നീ 
വിസമ്മതിക്കുന്നു. ഇത്‌ മൂന്നാം തവണയാണ്‌ 
നീ എന്നെ പരിഹാസ്യയാക്കുന്നത്‌. നിന്‍െറ 
മഹാശക്തിയുടെ രഹസ്യം നീ എന്നോടിതു 
വരെ പറഞ്ഞില്ല.” 1അവള്‍ ശിംശോനെ ദിവസ 
ങ്ങളോളം ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവ 
ളുടെ വാക്കുകളാലും തന്‍െറ രഹസ്യം പറയാ 
നുള്ള അവളുടെ നിര്‍ബന്ധത്താലും അയാള്‍ക്ക്‌ 
മരിച്ചാല്‍ മതിയെന്ന തോന്നലുണ്ടാകത്തക്ക 
അസ്വസ്ഥതയും നിരാശയും ഉണ്ടായി. 17ഒടു 
വില്‍ ശിംശോൻ ദെലീലയോടു എല്ലാം പറ 
ഞ്ഞു, അവന്‍ പറഞ്ഞു, “ഞാനെനന്‍െറ മൂടി 
ഒരിക്കലും മുറിചിട്ടില്ല.. ജനനത്തിനു മുമ്പു 
തന്നെ ദൈവത്തിനു സമര്‍പ്പിക്കപ്പെട്ടവനാണ്‌ 
ഞാന്‍. ആരെങ്കിലും എന്‍െറ മൂടി ക്ഷരം 


























ന്യായാധിപന്മാര്‍ 16:9-27 


ചെയ്തുകളഞ്ഞാല്‍ എനിക്കെന്‍െറ ശക്തി 
നഷ്ടപ്പെടും. ഞാന്‍ മറ്റാരെയുംപോലെ ദൂര്‍ബ്ബ 
ലനാകുകയും ചെയ്യും.” 

18ശിംശോന്‍ അവന്‍െറ രഹസ്യം തന്നോടു 
പറഞ്ഞതായി ദെലീലയ്ക്ക്‌ മനസ്സിലായി. 
അവള്‍ ഫെലിസ്ത്യരുടെ ഭരണാധിപന്മാര്‍ക്ക്‌ 
ഒരു സന്ദേശമയച്ചു. അവള്‍ പറഞ്ഞു, “വീണ്ടും 
തിരിച്ചു വരൂ. ശിംശോ൯ എന്നോടെല്ലാം പറ 
ഞ്ഞിരിക്കുന്നു.” അതിനാല്‍ ഫെലിസ്ത്യ ഭരണാ 
ധികാരികള്‍ ദെലീലയുടെ അടുത്തേക്കു മടങ്ങി 
വന്നു. അവള്‍ക്കു നല്‍കാമെന്നു വാഗ്ദാനം 
ചെയ്തിരുന്ന പണവും അവര്‍ കൊണ്ടുവന്നു. 

9ദെലീല ശിംശോനെ തന്‍െറ മടിയില്‍ 
കിടത്തി ഉറക്കി. അനന്തരം അവള്‍ ഒരാളെ 
വിളിച്ച്‌ ശിംശോന്‍െറ തലയിലെ ഏഴു ജടയും 
വടിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ അവള്‍ അവനെ 
ദുര്‍ബ്ലനാക്കി. ശിംശോന്‍ അവന്‍െറ ശക്തി 
നഷ്ടപ്പെട്ടു. Mee ദെലീല ശിംശോ 
നോടു പറഞ്ഞു, “ശിംശോൻ, ഫെലിസ്ത്യർ 
ഇതാ നിന്നെ പിടിക്കാന്‍ പോകുന്നു!” അവന്‍ 
എഴുന്നേറ്റ്‌ ഇങ്ങനെ വിചാരിച്ചു, “മുമ്പത്തെ 
പ്പോലെ ഞാന്‍ രക്ഷപ്പെട്ട സ്വതന്ത്രനാകും.” 
എന്നാല്‍ യഹോവ തന്നെ ഉപേക്ഷിച്ചതായി 
ശിംശോൻ അറിഞ്ഞിരുന്നില്ല. 

2ഫെലിസ്ത്യര്‍ ശിംശോനെ പിടികൂടി. 
അവര്‍ അവന്‍െറ കണ്ണുകള്‍ തുരന്നെടുക്കുകയും 
അവനെ ഗസ്റ്റാനഗരത്തിലേക്കിറക്കിക്കൊണ്ടു 
വരികയും ചെയ്തു. അനന്തരം അവന്‍ ഓടി 
പോകാതിരിക്കാന്‍ അവര്‍ അവനെ ചങ്ങല 
യക്കിട്ടു. അവര്‍ ശിംശോനെ തടവിലിടുകയും 
ധാന്യം പൊടിക്കുന്ന ജോലിക്കുപയോഗിക്കു 
കയും ചെയ്തു. 22എന്നാല്‍ ശിംശോന്‍െറ തല 
മൂടി വീണ്ടും വളരാന്‍ തുടങ്ങി. 

23ഫെലിസ്ത്യരുടെ ഭരണാധിപന്മാര്‍ ഇതാ 
ഘോഷിക്കാ൯ ഒത്തുകൂടി. അവര്‍ അവരുടെ 
ദേവനായ ദാഗോന്‍ ഒരു മഹാബലി അര്‍പ്പി 
ക്കാന്‍ തുടങ്ങി. അവര്‍ പറഞ്ഞു, “നമ്മുടെ 
ശത്രുവായ ശിംശോനെ തോല്പിക്കാന്‍ നമ്മുടെ 
ദേവന്‍ നമ്മെ സഹായിച്ചിരിക്കുന്നു. ”24ശിംശോ 
നെ കണ്ടപ്പോള്‍ ഫെലിസ്ത്യര്‍ അവരുടെ 
ദേവനെ വാഴ്ത്തി. അവര്‍ പറഞ്ഞു, 

“ഇയാള്‍ നമ്മുടെ ആളുകളെ നശിപ്പിച്ചു! 
ഇയാള്‍ നമ്മുടെ അനേകം പേരെ കൊന്നു! 
പക്ഷേ നമ്മുടെ ശത്രുവിനെ പിടിക്കാന്‍ നമ്മു 
ടെ ദേവന്‍ നമ്മെ സഹായിച്ചു!” 

25ജുനങ്ങള്‍ക്ക്‌ അത്‌ നല്ലൊരു ആഘോഷമാ 
യിരുന്നു. അതിനാലവര്‍ പറഞ്ഞു, “ശിംശോനെ 
പുറത്തേക്കു കൊണ്ടുവരിക. ഞങ്ങള്‍ക്കവനെ 
പരിഹസിക്കണം.” അതിനാല്‍ അവര്‍ ശിംശോ 
നെ തടവറയില്‍നിന്നു പുറത്തു കൊണ്ടുവരി 
കയും കളിയാക്കുകയും ചെയ്തു. അവര്‍ 
ശിംശോനെ ദാഗോന്‍ദേവന്‍െറ ആലയത്തിലെ 
തൂണുകള്‍ക്കിടയില്‍ നിര്‍ത്തി. 2ഒരു ഭൃത്യന്‍ 
ശിംശോന്‍െറെ കൈയില്‍ പിടിച്ചിരുന്നു. ശിം 
ശോന്‍ അവനോടു പറഞ്ഞു, “ഈ ആലയത്തെ 
താങ്ങിനിര്‍ത്തുന്ന തൂണുകളില്‍ എന്നെ തൊടു 
വിച്ചാലും എനിക്ക്‌ അവയില്‍ ചാരി നില്‍ക്ക 


ഠം 


























27ആലയത്തില്‍ അനേകം സ്ത്രീപുരുഷന്മാര്‍ 
തിങ്ങിക്കൂടിയിരുന്നു. ഫെലിസ്ത്ൃരൂടെ എല്ലാ 
ഭരണാധിപന്മാരും ഉണ്ടായിരുന്നു. ആലയ 
ത്തിന്‍െറ മട്ടുപ്പാവില്‍ ഏകദേശം മൂവായിരം 
സ്ത്രീപുരുഷന്മാരുണ്ടായിരുന്നു. അവര്‍ പൊട്ടി 
ചിരിക്കുകയും ശിംശോനെ കളിയാക്കുകയുമാ 


ന്യായാധിപന്മാര്‍ 16:28-18:4 


യിരുന്നു. 24അപ്പ്പോള്‍ ശിംശോൻ യഹോവ 
യോടു പ്രാര്‍ത്ഥിച്ചു, “സര്‍വ്വശക്തനായ 
യഹോവേ, എന്നെ ഓര്‍മ്മിച്ചാലും. ദൈവമേ, 
ഒരിക്കല്‍ കൂടി എനിക്ക്‌ ശക്തി തരേണമേ. 
എന്‍െറ കണ്ണൂകള്‍ തുരന്നെടുത്തതിന്‌ അവരെ 
ശിക്ഷിക്കാന്‍ ഈ ഒരു കാര്യം ചെയ്യാനെന്നെ 
അനുവദിക്കേണമേ!” അനന്തരം ശിംശോൻ 
ആലയമദ്ധ്യത്തിലെ രണ്ടു തൂണുകളിന്മേല്‍ 
പിടിച്ചു. ഈ തൂണുകളായിരുന്നു ആലയത്തെ 
മുഴുവന്‍ താങ്ങി നിര്‍ത്തിയിരുന്നത്‌. ഈ രണ്ടു 
തൂണുകള്‍ക്കിടയിലുമായി അവന്‍ പിടിച്ചു 


262 


അവിടെ ലേവ്യനായൊരു ചെറുപ്പുക്കാരനു 
ണ്ടായിരുന്നു. യെഹൂദയിലെ ബേത്ത്ലേഹെം 
കാരനായിരുന്നു അവന്‍. യെഹുദാഗോത്രക്കാര്‍ 
ക്കിടയില്‍ താമസിക്കുകയായിരുന്നു അവന്‍. 
ആ ചെറുപ്പക്കാരന്‍ യെഹൂദയിലെ ബേത്ത്‌ 
ലേഹെം വിട്ടു. അവന്‍ മറ്റൊരു താമസസ്ഥലം 
നോക്കി നടക്കുകയായിരുന്നു. യാത്രയ്ക്കിട 
യില്‍ അവന്‍ മീഖാവിന്‍െറെ വീട്ടിലെത്തി. 
എഫ്രയീമിലെ കുന്നി൯പ്ര ദേശത്തായിരുന്നു 
മീഖാവിന്‍െറെ ഭവനം. 9മീഖാവ്‌ അവനോടു 
ചോദിച്ചു, “നീ എവിടെനിന്നാണു വരുന്നത്‌?” 





നിന്നു. ഒരു തൂണ്‌ അവന്‍െറ ഇടതു വശത്തും 
മറ്റേതു വലതുവശത്തുമായിരുന്നു. 30“ഈ 
ഫെലിസ്ത്യരോടൊപ്പം ഞാനും മരിക്കട്ടെ!” 
എന്നവന്‍ പറഞ്ഞു. എന്നിട്ട തന്നെക്കൊണ്ടാവു 
ന്നത്ര ബലത്തില്‍ അവന്‍ തള്ളി. ആലയം ഭര 
ണാധിപന്മാരുടെയും അതിലുണ്ടായിരുന്ന സക 
ലരുടെയും മേല്‍ പതിച്ചു. അങ്ങനെ ശിംശോന്‍ 
ജീവിച്ചിരുന്നപ്പോള്‍ കൊന്നതിലുമധികം 
ഫെലിസ്ത്യരെ മരിച്ചപ്പോള്‍ കൊന്നു. 

3ശിംശോനന്‍െറെ സഹോദരന്മാരും അവന്‍െറ 
പിതാവിന്‍െറ കൂടുബക്കാരും അവന്‍െറ മൃത 
ദേഹം എടുക്കാന്‍ പോയി. അവര്‍ അവനെ 
കൊണ്ടുവന്ന്‌ അവന്‍െറ പിതാവിന്‍െറ ശവകു 
ടീരത്തില്‍ തന്നെ സംസ്കരിച്ചു. സോര, 
എസ്തായോല്‍ എന്നീ നഗരങ്ങള്‍ക്കിടയി 
ലാണ്‌ ആ ശവകുടീരം. ശിംശോന്‍ ഇരുപതു 
വര്‍ഷക്കാലത്തേക്കു യിസ്രായേലിനന്‍െറ ന്യായാ 
ധിപനായിരുന്നു. 

















മീഖാവിന്‍െറ വിഗ്രഹങ്ങള്‍ 
17 എഫ്രയീമിലെ മലന്ത്രദേശത്ത്‌ മീഖാവ്‌ 
എന്നു പേരായ ഒരാള്‍ ജീവിച്ചിരുന്നു. 

മീഖാവ്‌ തന്‍റെ മാതാവിനോടു പറഞ്ഞു, 
“നിന്‍െറ കയ്യില്‍ നിന്നാരോ ഇരുപത്തെട്ടു 
പാണ്ട്‌ വെള്ളി മോഷ്ടിച്ചത്‌ നീ ഓര്‍ക്കുന്നില്ലേ? 
അതേപ്പറ്റി നീ ശപിക്കുന്നതും ഞാന്‍ കേട്ടു. 
കൊള്ളാം, ആ വെള്ളി എന്‍െറ കയ്യിലുണ്ട്‌. 
ഞാനാണതെടുത്തത്‌.” 

അവന്‍െറ അമ്മ പറഞ്ഞു, “യഹോവ നിന്നെ 
അനുഗ്രഹിക്കട്ടെ മകനേ.” 

്മീഖാവ്‌ ഇരുപത്തിയെട്ടു പണ്ട്‌ വെള്ളി 
തന്‍െറ അമ്മയ്ക്കു മടക്കി നല്‍കി. അപ്പോള്‍ 
അവള്‍ പറഞ്ഞു, “ഈ വെള്ളി ഞാന്‍ യഹോവ 
യ്ക്കു വഴിപാടായി സമര്‍പ്പിക്കും. ഇത്‌ ഞാനെ 
ന്‍െറ മകന്‍ വിഗ്രഹമുണ്ടാക്കി അത്‌ വെള്ളി 
കൊണ്ട്‌ പൊതിയുന്നതിനായി നല്‍കും. അതി 
നാല്‍ മകനേ ഈ വെള്ളി ഞാന്‍ നിനക്കു 
തിരിച്ചു തരുന്നു.” 

4എന്നാല്‍ മീഖാവ്‌ വെള്ളി തന്‍െറ അമ്മ 
യ്ക്കു തന്നെ മടക്കിക്കൊടുത്തു. അതിനാലവള്‍ 
അഞ്ചു പരണ്ടോളം വെള്ളി എടുത്ത്‌ ഒരു 
വെള്ളിപ്പണിക്കാരനെ ഏല്പിച്ചു. വെള്ളി 
കൊണ്ടു പൊതിഞ്ഞ ഒരു വിഗ്രഹമുണ്ടാക്കാ൯ 
അയാള്‍ ആ വെള്ളി ഉപയോഗിച്ചു. ആ 
വിഗ്രഹം മീഖാവിന്‍െറ വീട്ടില്‍ വെച്ചു. 5വിഗ്ര 
ഹങ്ങളെ ആരാധിക്കുന്ന ഒരു മന്ദിരം മീഖാവിനു 
ണ്ടായിരുന്നു. അയാള്‍ ഒരു ഏഫോദും ഏതാനും 
ഗൃഹബിംബങ്ങളും ഉണ്ടാക്കി. അനന്തരം മീഖാവ്‌ 
തന്‍െറ പുത്രന്മാരില്‍ ഒരുവനെ പുരോഹിതനു 
മാക്കി. ആ സമയം യിസ്രായേലുകാര്‍ക്ക്‌ ഒരു 
രാജാവുണ്ടായിരുന്നില്ല. അതിനാല്‍ ഓരോരു 
ത്തരും ശരിയെന്ന്‌ അവരവര്‍ക്കു തോന്നുന്ന 
താണ്‌ പ്രവര്‍ത്തിച്ചിരുന്നത്‌. 





ചെറുപ്പക്കാരന്‍ മറുപടി പറഞ്ഞു, “യെഹൂദ 
യിലെ ബേത്ത്ലേഹെംനഗരത്തിലെ ഒരു 
ലേവ്യനാണു ഞാന്‍. ഞാനൊരു താമസസ്ഥല 
മന്വേഷിക്കുകയാണ്‌.” 1അപ്പോള്‍ മീഖാവ്‌ 
അവനോടു പറഞ്ഞു, “എന്നോടൊപ്പം താമസി 
ക്കുക. എന്‍െറ പിതാവും പുരോഹിതനുമായി 
രിക്കുക. ഞാന്‍ നിനക്ക്‌ വര്‍ഷംതോറും നാല്‍ 
ഒണ്‍സ്‌ വെള്ളി നല്‍കാം. നിനക്കു ഞാന്‍ 
വസ്ത്രങ്ങളും ആഹാരവും നല്‍കാം.” മീഖാവ്‌ 
ആവശ്യപ്പെട്ടത്‌ ലേവ്യ൯ ചെയ്തു. 1മീഖാവി 
നോടൊത്തു താമസിക്കാമെന്ന്‌ ലേവ്യ൯ന്‍ സമ്മ 
തിച്ചു. ചെറുപ്പക്കാരന്‍ മീഖാവിനന്‍െറ സ്വന്തം 
പുത്രന്മാരില്‍ ഒരുവനെപ്പോലെയായി. 12മീഖാ 
വ്‌ അവനെ തന്‍റ പുരോഹിതനാക്കി. അങ്ങ 
നെ അയാള്‍ ഒരു പുരോഹിതനാകുകയും മീഖാ 
വിനെ വസതിയില്‍ താമസിക്കുകയും 
ചെയ്തു. 13മീഖാവു പറഞ്ഞു, “ലേവിഗോത്ര 
ക്കാരനായ ഒരുവന്‍ എനിക്ക്‌ പുരോഹിതനായി 
ഉള്ളതുകൊണ്ട്‌ യഹോവ എനിക്കു നല്ലതു വരു 
ത്തുമെന്ന്‌ ഇപ്പോളെനിക്കറിയാം.” 

















ലയീശുനഗരം ദാന്‍ പിടിച്ചെടുക്കുന്നു 
ആ സമയം യിസ്രായേലുകാര്‍ക്ക്‌ ഒരു 

] രാജാവുണ്ടായിരുന്നില്ല. ദാന്‍െറ ഗോത്ര 
ക്കാര്‍ അപ്പോഴും അവര്‍ക്ക്‌ താമസിക്കാനൊരിടം 
തേടി നടക്കുകയായിരുന്നു. അവര്‍ക്കിതുവരെ 
സ്വന്തം ദേശം ലഭിച്ചില്ല. യിസ്രായേലിലെ മറ്റു 
ഗോത്രക്കാര്‍ക്കെല്ലാം ഇതിനോടകം സ്വന്തം 
ദേശം ലഭിച്ചു കഴിഞ്ഞു. എന്നാല്‍ ദാ൯ഗോത്ര 
ക്കാര്‍ക്ക്‌ ഇതേവരെ തങ്ങളുടെ സ്ഥലം ലഭിച്ചില്ല. 

2അതിനാല്‍ ദാ൯ഗോത്രക്കാര്‍ കുറച്ചു സ്ഥലം 
കണ്ടു പിടിക്കാന്‍ അഞ്ചു ഭടന്മാരെ അയച്ചു. 
അവര്‍ താമസത്തിനു നല്ല ഒരു സ്ഥലം അന്വേ 
ഷിച്ചു നടന്നു. സോര, എസ്തായോല്‍ എന്നീ 
നഗരക്കാരായിരുന്നു അവരഞ്ചു പേരും. സകല 
ദാ൯കുടുംബങ്ങളില്‍ നിന്നുമുള്ളവരായിരുന്നതു 
കൊണ്ടാണവര്‍ തെരഞ്ഞെടുക്കപ്പെട്ടത്‌. 
“പോയി സ്ഥലപരിശോധന നടത്തുക” എന്ന 
വരോടു പറയപ്പെട്ടു. 

അഞ്ചു പേരും എഫ്രയീംമലമ്പ്ര ദേശത്തെ 
ത്തി. അവര്‍ മീഖാവിന്‍െറെ ഭവനത്തിലെത്തി 
അവിടെ രാത്രി കഴിച്ചുകൂട്ടി. 3ആ അഞ്ചു പേരും 
മീഖാവിന്‍െറ ഭവനത്തോടടുത്തപ്പോള്‍ ലേവ്യ 
യുവാവിന്‍െറ ശബ്ദം കേട്ടു. അവന്‍െറ ശബ്ദം 
തിരിച്ചറിഞ്ഞ അവര്‍ മീഖാവിന്‍െറെ വസതി 
യില്‍ നിന്നു. അവര്‍ ആ ചെറുപ്പക്കാരനോടു 
ചോദിച്ചു, “നിന്നെ ആരാണിങ്ങോട്ടു കൊണ്ടു 
വന്നത്‌? നീ ഇവിടെ എന്താണു ചെയ്യുന്നത്‌? 
നിനക്കിവിടെ എന്താണു കാര്യം?” 

യുവാവ്‌ അവരോട്‌ മീഖാവ്‌ തനിക്കു 
ചെയ്തു തന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു, “മീഖാ 
വ്‌ എന്നെ ശമ്പളക്കാരനാക്കി.” ചെറുപ്പക്കാരന്‍ 
പറഞ്ഞു, “ഞാനവനന്‍െറ പുരോഹിതനാണ്‌.” 




















263 


അതിനാലവര്‍ അവനോടു ചോദിച്ചു, “ദയ 
വായി ഞങ്ങള്‍ക്കു വേണ്ടി ചില കാര്യങ്ങള്‍ 
ദൈവത്തോടു ചോദിക്കുക- ഞങ്ങള്‍ക്കു ചില 


ന്യായാധിപന്മാര്‍ 18:5-29 


19അഞ്ചു പേരും മറുപടി പറഞ്ഞു, “മിണ്ട 
രുത്‌! ഒറ്റ വാക്കുപോലും പറയരുത്‌. ഞങ്ങളോ 











കാര്യങ്ങള്‍ അറിയേണ്ടതുണ്ട്‌. ഒരു താമസസ്ഥല 
ത്തിനു വേണ്ടിയുള്ള ഞങ്ങളുടെ അന്വേഷണം 
വിജയകരമാകുമോ?” പുരോഹിതന്‍ അഞ്ചു 
പേരോടും പറഞ്ഞു, “ഉവ്വ്‌, സമാധാനമായി 
പോകൂ. യഹോവ നിങ്ങളെ വഴി തെളിക്കും.” 

അതിനാല്‍ അഞ്ചു പേരും പുറപ്പെട്ടു. അവര്‍ 
ലയീശുനഗരത്തിലെത്തി. ആ നഗരവാസി 
കള്‍ സുരക്ഷിതരായിരുന്നുവെന്ന്‌ അവര്‍ കണ്ടു. 
സീദോന്‍കാരായിരുന്നു അവരെ ഭരിച്ചിരുന്നത്‌. 
സമാധാനവും ശാന്തിയും എക്കാര്യത്തിലുമു 
ണ്ടായിരുന്നു. എല്ലാ കാര്യത്തിലും അവര്‍ക്ക്‌ 
സമൃദ്ധിയുണ്ടായിരുന്നു. അവരെ ഉപദ്രവിക്കാന്‍ 
അടുത്തെങ്ങും ശത്രുക്കളുമുണ്ടായിരുന്നില്ല. 
അവര്‍ സീദോന്‍നഗരത്തില്‍നിന്നും വളരെ 
അകന്നു കഴിഞ്ഞിരുന്നു. അവര്‍ക്ക്‌ അരാമൃരു 
മായി ഒരു കരാറും ഉണ്ടായിരുന്നില്ല. 

“അഞ്ചു പേരും സോര, എസ്തായോല്‍ നഗര 
ങ്ങളിലേക്ക്‌ മടങ്ങിയെത്തി. അവരുടെ ബന്ധു 
ക്കള്‍ അവരോടു ചോദിച്ചു, “നിങ്ങളെന്തു മന 
സ്റ്റിലാക്കി* 

അഞ്ചു പേരും മറുപടി പറഞ്ഞു, “ഞങ്ങള്‍ 
വളരെ നല്ല കുറച്ചു സ്ഥലങ്ങള്‍ കണ്ടു. ഒട്ടും 
വൈകാതെ നമ്മളവയെ ആക്രമിക്കണം! നമുക്കു 
പോയി ആ സ്ഥലം പിടിക്കാം. 1നിങ്ങള്‍ 
അങ്ങോട്ടു വരുമ്പോള്‍ അവിടെ ധാരാളം സ്ഥല 
മുള്ളതായി കാണാം. അവിടെ എല്ലാം സമൃദ്ധ 
മായി ഉണ്ട്‌. അന്നാട്ടുകാര്‍ ഒരാക്രമണം പ്രതീ 
ക്ഷിക്കുന്നില്ലെന്നും നിങ്ങള്‍ക്കു കാണാം. തീര്‍ച്ച 
യായും ദൈവം ആ സ്ഥലം നമുക്കു തന്നതാണ്‌.” 

1അതിനാല്‍ ദാനന്‍െറ ഗോത്രക്കാരായ അറു 
ന്നൂറു പേര്‍ സോര, എസ്തായേല്‍ നഗരങ്ങള്‍ 
വിട്ടു. അവര്‍ യുദ്ധസന്നദ്ധരായിരുന്നു. 12ലയീ 
ശുനഗരത്തിലേക്കുള്ള യാത്രാമദ്ധ്യേ അവര്‍ 
യെഹൂദയിലെ കിര്യത്ത്‌ യയാരിം എന്ന സ്ഥല 
ത്ത്‌ നിന്നു. അവരവിടെ ഒരു പാളയം സ്ഥാ 
പിച്ചു. അതിനാല്‍ കിര്യത്ത്‌ യയാരീമിന്‌ പടി 
ഞ്ഞാറുള്ള സ്ഥലം ഇക്കാലം വരെ മഹനെദാ൯ 
എന്നാണ്‌ നാമകരണം ചെയ്യപ്പെട്ടത്‌. 13അവിടെ 
നിന്നും അറുനൂറു പേരും എഫ്രയീമിലെ മല 
മ്രദേശത്തു കൂടി സഞ്ചരിച്ചു. അവര്‍ മീഖാവി 
ന്‍െറ വീട്ടിലെത്തി. 

14അതിനാല്‍ ലയീശുദേശത്ത്‌ നേരത്തെ 
സ്ഥലപരിശോധനയ്ക്കു പോയ അഞ്ചുപേര്‍ 
തങ്ങളുടെ ബന്ധുക്കളോടു പറഞ്ഞു, “ഈ വീടു 
കളില്‍ ഒന്നില്‍ ഒരു ഏഫോദ്‌ ഉണ്ട്‌. അവിടെ 
ഗ്ൃഹബിംബവും ഒരു കൊത്തു വിഗ്രഹവും ഒരു 
വെള്ളി വിഗ്രഹവും ഉണ്ട്‌. എന്താണു ചെയ്യേണ്ട 
തെന്ന്‌ നിങ്ങള്‍ക്കറിയില്ലേ. പോയി അവ എടു 
ക്കുക.” അതിനാല്‍ ലേവ്യയുവാവ്‌ താമസി 
ച്ചിരുന്ന മീഖാവിന്‍െറ ഭവനത്തില്‍ അവര്‍ 
നിന്നു. അവര്‍ ചെറുപ്പക്കാരനോടു കുശലാനേ 




















ടൊപ്പം വരിക. ഞങ്ങളുടെ പിതാവും പുരോ 
ഹിതനുമാകുക. ഒരാളുടെ മാത്രം പുരോഹിത 
നാകുന്നതാണോ യിസ്രായേലിലെ ഒരു ഗോത്ര 
ത്തിന്‍റെ മുഴുവന്‍ പുരോഹിതനാകുന്നതാ 
ണോ നിനക്കു നല്ലത്‌? നീ തന്നെ നിശ്ചയി 
ക്കുക.” 

20അത്‌ ലേവ്യനെ വളരെ സന്തോഷിപ്പിച്ചു. 
അതിനാലവന്‍ ഏഫോദ്‌, ഗൃഹബിംബം, 
വെള്ളിവിഗ്രഹം എന്നിവയെടുത്തു. അവന്‍ 
ദാ൯ന്‍െറെ ഗോത്രക്കാരായ അവരോടൊപ്പം 
പോയി. 

21അനന്തരം ദാന്‍൯ന്‍െറ ഗോത്രക്കാരായ അറു 
ന്നുറുപേര്‍ ലേവ്യപുരോഹിതനോടൊപ്പം തിരി 
ഞ്ഞ്‌ മീഖാവിനന്‍െറ ഭവനം വിട്ടു. അവര്‍ തങ്ങ 
ളുടെ കൊച്ചുകുട്ടികള്‍, മൃഗങ്ങള്‍ എന്നിവയെ 
അവരുടെ മുമ്പില്‍ നിര്‍ത്തി. 

2ദാനന്‍െറ ഗോത്രക്കാര്‍ അവിടെനിന്നും വളരെ 
ദൂരം പോയി. എന്നാല്‍ മീഖാവിനന്‍െറെ അയല്‍ 
വാസികള്‍ ഒത്തുചേര്‍ന്നു. അനന്തരം അവര്‍ 
ദാ൯ഗോത്രക്കാരെ പിന്‍തുടര്‍ന്നു പിടികൂടി. 
2മ3മീഖാവിന്‍്ററ ആളുകള്‍ ദാനന്‍െറ നേരെ അട്ട 
ഹന്സിച്ചു. ദാന്‍െറ ആളുകള്‍ തിരിഞ്ഞുനിന്നു. 
അവര്‍ മീഖാവിനോടു ചോദിച്ചു, “എന്താണു 


പ്രശ്നം? നിങ്ങളെന്തിനാണ്‌ ആക്രോശിക്കു 
ന്നത്‌?” 
മ്മീഖാവ്‌ മറുപടി പറഞ്ഞു, “നിങ്ങള്‍ 


ദാന്യര്‍ എന്‍െറ വിഗ്രഹങ്ങള്‍ എടുത്തു. ആ 
വിഗ്രഹങ്ങള്‍ ഞാനെനിക്കു വേണ്ടി ഉണ്ടാക്കിയ 
വയാണ്‌. നിങ്ങളെന്റെ പുരോഹിതനെയും 
എടുത്തു. എനിക്കിനി എന്താണ്‌ മിച്ചമുള്ളത്‌. 
“എന്താണു പ്രശ്നം? "എന്നു നിങ്ങള്‍ക്ക്‌ എങ്ങ 
നെ എന്നോടു ചോദിക്കാന്‍ കഴിയും?” 25ദാന്‍െറ 
ഗോത്രക്കാര്‍ മറുപടി പറഞ്ഞു, “ഞങ്ങളോടു 
തര്‍ക്കിക്കാതിരിക്കുന്നതാണ്‌ നിനക്കു നല്ലത്‌. 
ഞങ്ങളില്‍ ചിലര്‍ ചുടന്മാരാണ്‌. നീ ഞങ്ങളോ 
ടാക്രോശിച്ചാല്‍ അവര്‍ ചിലപ്പോള്‍ നിന്നെ 
ആക്രമിച്ചെന്നു വരാം. നീയും നിന്‍െറ കുടുംബ 
ക്കാരും കൊല്പപ്പെട്ടുവെന്നും വരാം.” 
2അപ്പ്പോള്‍ ദാന്യര്‍ തിരിഞ്ഞ്‌ അവരുടെ 
വഴിയെ പോയി .അവര്‍ തന്നെ സംബന്ധിച്ചിട 
ത്തോളം വളരെ ശക്തന്മാരാണെന്ന്‌ മീഖാവിന്‌ 
മനസ്സിലായി. അതിനാലവന്‍ തന്‍െറ വീട്ടി 
ലേക്കു മടങ്ങി. 27അതിനാല്‍ ദാനെറെ ആളുകള്‍ 
മീഖാവ്‌ ഉണ്ടാക്കിയ വിഗ്രഹങ്ങള്‍ എടുത്തു. 
മീഖാവിനോടൊപ്പമുണ്ടായിരുന്ന പുരോഹിത 
നെയും അവരെടുത്തു. അനന്തരം അവര്‍ ലയീ 
ശിലേക്കു വന്നു. അവര്‍ ലയീശുകാരെ ആക്ര 
മിച്ചു. സമാധാനത്തില്‍ കഴിഞ്ഞിരുന്ന അവര്‍ 
ഒരാക്രമണം പ്രതീക്ഷിച്ചിരുന്നില്ല. ദാന്റെ ആളു 
കള്‍ അവരെ വാളുകൊണ്ട്‌ വധിച്ചു. എന്നി 
ടുവര്‍ നഗരം ചുട്ടെരിച്ചു. &ലയീശുകാര്‍ക്ക്‌ 
അവരെ രക്ഷിക്കാനാരും ഉണ്ടായിരുന്നില്ല. 




















ഷണം നടത്തി. 1ദാനന്‍െറെ ഗോത്രക്കാരായ അറു 
ന്നൂറു പേരും പടിവാതില്‍ക്കല്‍ നിന്നു. അറ 





സീദോന്‍കാര്‍ അവരെ രക്ഷിക്കുമെന്നു വച്ചാല്‍ 
അവര്‍ വളരെ ദൂരെയാണ്‌ താമസിക്കുന്നതു 








രെല്ലാം തങ്ങളുടെ ആയുധങ്ങളുമേന്തി യുദ്ധ 
ത്തിനൊരുങ്ങിയിരുന്നു. 1718അഞ്ചു ചാരന്മാരും 
വീട്ടിനുള്ളിലേക്കു പോയി. പുരോഹിതന്‍ 
പുറത്ത്‌ യുദ്ധസന്നദ്ധരായിരുന്ന അറുന്നുറു 
പേരുടെ അടുത്തു നിന്നു. ചാരന്മാര്‍ കൊത്തു 
വിഗ്രഹം, ഏഫോദ്‌, ഗൃഹബിംബം, വെള്ളി 
വിഗ്രഹം എന്നിവ എടുത്തു. ലേവ്യപുരോഹി 
തന്‍ ചോദിച്ചു, “നിങ്ങളെന്താണു ചെയുന്നത്‌?” 





പോലും. അരാമൃൃരുമായിട്ടാകട്ടെ ലയീശുകാ 
ര്‍ക്ക്‌ ഒരിടപാടും ഉണ്ടായിരുന്നില്ല. അതിനാല 
വര്‍ ഇവരെ സഹായിക്കാനെത്തിയതുമില്ല. 
ബേത്ത്രെഹോബിന്‍െറ പട്ടണത്തിലെ താഴ്വ 
രയിലായിരുന്നു ലയീശുനഗരം. ദാന്റെ ആള്‍ 
ക്കാര്‍ അവിടെ പുതിയ ഒരു നഗരം പണിതു. 
ആ നഗരം അവരുടെ സ്വന്തം നഗരമായി. 
കദാന്‍െറെ ആളുകള്‍ ആ നഗരത്തിനൊരു 





ന്യായാധിപന്മാര്‍ 18:30-19:21 


പൂതിയ പേരിട്ടു. ലയീശ്‌ എന്നായിരുന്നു അതി 
നെറ പേരെങ്കിലും അവര്‍ അത്‌ ദാന്‍െറ പേരി 
ലേക്കു മാറ്റി. യിസ്രായേലിന്‍െറ പുത്രന്മാരി 
ലൊരുവനും തങ്ങളുടെ പൂര്‍വ്വികനുമായ 
ദാന്‍െറ പേര്‍ അവരതിനു നല്‍കി. 

ദിദാന്‍െറ ഗോത്രക്കാര്‍ ദാന്‍നഗരത്തില്‍ വിഗ്ര 
ഹങ്ങള്‍ സ്ഥാപിച്ചു. ഗേര്‍ശോമിന്‍െറ പുത്ര 
നായ യോനാഥാനെ അവര്‍ പുരോഹിത 
നാക്കി. മോശെയുടെ പുത്രനായിരുന്നു ഗേര്‍ 
ശോന്‍. യോനാഥാനും അവന്‍െറ പുത്രന്മാരും 
യിസ്രായേലുകാര്‍ ബാബിലോണിലേക്കു തട 
വുകാരായി കൊണ്ടുപോകപ്പെടുംവരെ ദാന്‍ 
ഗോത്രക്കാരുടെ പുരോഹിതന്മാരായിരുന്നു. 
3ദാന്‍െറെ ജനത മീഖാവ്‌ ഉണ്ടാക്കിയിരുന്ന 
വിഗ്രഹങ്ങളെയാണ്‌ ആരാധിച്ചിരുന്നത്‌. ദൈവ 
ത്തിന്‍റെ ആലയം ശീലോവില്‍ ഉണ്ടായിരുന്നത്ര 
കാലം മുഴുവന്‍ അവര്‍ ആ വിഗ്രഹത്തെ ആരാ 


ധിച്ചു. 














ഒരു ലേവ്യനും അവന്‍െറ ദാസിയും 
] അക്കാലത്ത്‌ യിസ്രായേലുകാര്‍ക്ക്‌ ഒരു 
രാജാവുണ്ടായിരുന്നില്ല. എഫ്രയീംമല 
നമ്രദേശത്ത്‌ വളരെ പിന്നിലായി ഒരു ലേവ്യന്‍ 
താമസിച്ചിരുന്നു. അയാള്‍ക്ക്‌ അയാളുടെ ഭാര്യ 
യെപ്പോലെ ഒരു ദാസിയുണ്ടായിരുന്നു. യെഹൂദ 
യിലെ ബേത്ത്ലേഹെംനഗരത്തില്‍ നിന്നുള്ള 
വളായിരുന്നു ആ വെപ്പാട്ടി. എന്നാല്‍ ആ 
ലേവ്യനുമായി ഒരു തര്‍ക്കത്തില്‍ ഏര്‍ 
ട്ടു. അവള്‍ അയാളെ ഉപേക്ഷിച്ച്‌ യെഹൂദ 
യിലെ ബേത്ത്ലേഹെമിലുള്ള തന്‍െറ പിതാ 
വിന്‍റെ അടുത്തേക്കു പോയി. നാലു മാസ 
ത്തേക്ക്‌ അവളവിടെ താമസിച്ചു. 3അപ്പോള്‍ 
അവളുടെ ഭര്‍ത്താവ്‌ അവളുടെ പിന്നാലെ 
ചെന്ന്‌ അവളെ അനുനയിപ്പിച്ചു കൊണ്ടുവ 
രാ൯ ആഗ്രഹിച്ചു. അയാള്‍ തന്‍െറ ഭൃത്യനെയും 
രണ്ടു കഴുതകളെയും കൂടെ കൊണ്ടുപോയി 
രുന്നു. ലേവ്യ വരവുകണ്ട്‌ അവളുടെ 
പിതാവ്‌ അവനെ ആശംസിക്കാന്‍ പുറത്തേക്കി 
റങ്ങി വന്നു. പിതാവിന്‌ വളരെ സന്തോഷമാ 
യിരുന്നു. ആ സ്ത്രീയുടെ പിതാവ്‌ ലേവ്യനെ 
തന്‍െറ വീട്ടിനുള്ളിലേക്കു നയിച്ചു. ലേവ്യന്‍െറ 
അമ്മായിയപ്പന്‍ അയാളെ അവിടെ തങ്ങാന്‍ 
ക്ഷണിച്ചു. അതിനാല്‍ ലേവ്യന്‍ മൂന്നു ദിവസം 
അവിടെ താമസിച്ചു. അയാള്‍ തന്‍െറ അമ്മായി 
യപ്പന്‍െറെ ഗൃഹത്തില്‍ തിന്നുകയും കുടിക്കു 
കയും ഉറങ്ങുകയും ചെയ്തു. 
ടനാലാം ദിവസം അതിരാവിലെ അവര്‍ എഴു 
ന്നേറ്റു. ലേവ്യ൯ പുറപ്പെടാന്‍ തയ്യാറായി. 
എന്നാല്‍ യുവതിയുടെ പിതാവ്‌ തന്‍െറ ജാമാ 
താവിനോടു പറഞ്ഞു, “ആദ്യം എന്തെങ്കിലും 
കഴിക്കൂ. കഴിച്ചതിനുശേഷം നിനക്കു പോകാം.” 
അതിനാല്‍ ലേവ്യനും അയാളുടെ അമ്മായിയ 
പ്പനും ഒരുമിച്ച്‌ തിന്നാനും കുടിക്കാനുമിരുന്നു. 
അതിനുശേഷം യുവതിയുടെ പിതാവ്‌ ലേവ്യ 
നോടു പറഞ്ഞു, “ദയവായി വിശ്രമിക്കുകയും 
ആഹറ്റാദിക്കുകയും ചെയ്യുക.” അങ്ങനെ രണ്ടു 
പേരും ഒരുമിച്ച്‌ ആഹാരം കഴിച്ചു. ?ലേവ്യന്‍ 
പോകാന്‍ എഴുന്നേറ്റു. പക്ഷേ രാത്രിയില്‍ 
തങ്ങാന്‍ അയാളുടെ അമ്മായിയപ്പന്‍ അയാളെ 
വീണ്ടും നിര്‍ബ്ബന്ധിച്ചു. 
അഞ്ചാം ദിവസം അതിരാവിലെ ലേവ്യന്‍ 
എഴുന്നേറ്റു. അവന്‍ പോകാന്‍ തയ്യാറായിരുന്നു. 
എന്നാല്‍ ആ സ്ത്രീയുടെ പിതാവ്‌ തന്‍െറ 
ജാമാതാവിനോടു പറഞ്ഞു, “ആദ്യം എന്തെ 



































264 


ങ്കിലും തിന്നുക. വിശ്രമിച്ച്‌ സായാഹംവരെ 
ഇവിടെ തങ്ങുക. “അതിനാല്‍ അവരിരുവരും 
വീണ്ടും ഒരുമിച്ച്‌ ആഹാരം കഴിച്ചു. 9അനന്തരം 
ലേവ്യനും തന്‍െറ ദാസിയും അവന്‍െറ ഭൃത്യനും 
പുറപ്പെടാന്‍ എഴുന്നേറ്റു. എന്നാല്‍ യുവതി 
യുടെ പിതാവു പറഞ്ഞു, “ഇപ്പോള്‍ ഏതാണ്ട്‌ 
ഇരുട്ടായിരിക്കുന്നു. പകല്‍ ഏതാണ്ട കഴിഞ്ഞു. 
അതിനാല്‍ രാത്രി ഇവിടെ തങ്ങി ആഹ്ദാദി 
ക്കുക. നാളെ അതിരാവിലെ നിങ്ങള്‍ക്കെഴു 
ന്നേറ്റ്‌ നിങ്ങളുടെ വഴിക്ക്‌ പോകാം.” 1പക്ഷേ 
ലേവ്യന്‍ മറ്റൊരു രാത്രികൂടി തങ്ങാന്‍ ആഗ്രഹി 
ചില്ല. അവന്‍ തന്‍െറ രണ്ടു കഴുതകളെയും 
ദാസിയെയും കൂട്ടി യെരൂശലേമെന്ന യെബൂ 
സ്യനഗരംവരെ യാത്ര ചെയ്തു. ॥ പകല്‍ ഏതാ 
ണ്ട്‌ കഴിഞ്ഞിരുന്നു. അവര്‍ യെബുസ്യ നഗര 
ത്തിന്‍റെ അടുത്തെത്തിയിരുന്നു. അതിനാല്‍ 
ഭൃത്യന്‍ തന്‍െറ യജമാനനായ ലേവ്യനോടു പറ 
ഞ്ഞു, “നമുക്ക്‌ ഈ യെബൂന്ധ്യ നഗരത്തില്‍ 
നില്‍ക്കാം. രാത്രിയില്‍ നമുക്കിവിടെ തങ്ങാം.” 
12എന്നാല്‍ അവന്‍െറ യജമാനനായ ലേവ്യന്‍ 
പറഞ്ഞു, “വേണ്ട നമുക്ക്‌ അപരിചിതമായ ഒരു 
നഗരത്തിലേക്കു പോകണ്ട. അവര്‍ യിസ്ധ്രായേ 
ലുകാരല്ല, നമുക്ക്‌ ഗിബെയാനഗരത്തിലേക്കു 
പോകാം.” 3ലേവ്യന്‍ പറഞ്ഞു, “വരൂ, നമുക്ക്‌ 
ഗിബെയയിലേക്കോ രാമയിലേക്കോ പോകാം. 
നമുക്ക്‌ ആ നഗരങ്ങളിലൊന്നില്‍ രാത്രി കഴി 
ക്കാം.” 4അതിനാല്‍ ലേവ്യനും അവനോടൊപ്പ 
മുണ്ടായിരുന്നവരും യാത്ര തുടര്‍ന്നു. അവര്‍ 
ഗിബെയാനഗരത്തിലേക്കു പ്രവേശിക്കവേ 
സൂര്യന്‍ അസ്തമിച്ചു. ബെന്യാമീന്‍ ഗോത്രക്കാ 
രുടെ പ്രദേശത്തായിരുന്നു ഗിബെയാ. 15അതി 
നാലവര്‍ ഗിബെയയില്‍നിന്നു. രാത്രി ആ നഗ 
രത്തില്‍ തങ്ങാന്‍ അവര്‍ പരിപാടിയിട്ടു. അവര്‍ 
നഗരചത്വരത്തില്‍ ചെന്നിരുന്നു. എന്നാല്‍ 
രാത്രി കഴിച്ചു കൂട്ടാ൯ ആരും അവരെ ഒരു 
വീട്ടിലേക്കും ക്ഷണിച്ചില്ല. 
16അന്നു സന്ധ്യയ്ക്ക്‌ ഒരു വൃദ്ധന്‍ വയലുക 
ളില്‍ നിന്നും നഗരത്തിലേക്കു വന്നു. എഫ്രയീ 
മിലെ കുന്നിന്‍പുറത്തായിരുന്നു അയാളുടെ 
വീട്‌. എന്നാലിപ്പോള്‍ ഗിബെയാനഗരത്തിലാ 
ണ്‌ അയാള്‍ താമസം. ഗിബെയക്കാര്‍ ബെന്യാ 
മീന്റെ ഗോത്രത്തില്‍നിന്നുള്ളവരായിരുന്നു. 
1"വൃദ്ധന്‍ സഞ്ചാരിയായ ലേവ്യനെ പൊതു 
ചത്വരത്തില്‍വച്ച്‌ കണ്ടു. വൃദ്ധന്‍ ചോദിച്ചു, 
“നീ എങ്ങോട്ടു പോകുന്നു? നീ എവിടെ നിന്നു 
വരുന്നു?” 18ലേവ്യൻന്‍ മറുപടി പറഞ്ഞു, 
“ഞങ്ങള്‍ യെഹൂദയിലെ ബേത്ത്ലഹെമില്‍ 
നിന്നാണ്‌ വരുന്നത്‌. ഞങ്ങള്‍ വീട്ടിലേക്കു 
പോകുകയാണ്‌. ഞാന്‍ എഫ്രയീമിലെ കുന്നിന്‍ 
പ്രദേശത്തിന്‍റെ ഏറ്റവും പുറകിലുള്ളവ 
നാണ്‌. ഞാന്‍ യെഹൂദയിലെ ബേത്ത്ലേഹെമി 
ലായിരുന്നു. ഇപ്പോള്‍ ഞാന്‍ എന്‍െറ വീട്ടി 
ലേക്കു പോകുന്നു. പക്ഷേ ഇന്നു രാത്രി തങ്ങാന്‍ 
ആരും ഞങ്ങളെ ക്ഷണിച്ചില്ല. ഞങ്ങളുടെ കഴു 
തകള്‍ക്കുള്ള വൈക്കോലും ഭക്ഷണവും ഞങ്ങ 
ള്‍ക്കു ലഭിച്ചു കഴിഞ്ഞു. എനിക്കും ഈ യുവതി 
ക്കും എന്‍െറ ഭൃത്യനും വേണ്ട അപ്പവും വീഞ്ഞും 
ഉണ്ട്‌. ഞങ്ങള്‍ക്കിനി ഒന്നും വേണ്ട.” 
20പൃദ്ധന്‍ പറഞ്ഞു, “നിങ്ങള്‍ക്ക്‌ എന്‍െറ വീട്ടി 
ലേക്കു സ്വാഗതം. നിങ്ങള്‍ക്കു വേണ്ടത്‌ ഞാന്‍ 
തരാം. രാത്രി ഈ പൊതുചത രത്തില്‍ തങ്ങരു 
തെന്നു മാത്രം!” അനന്തരം വൃദ്ധന്‍ ലേവ്യ 
നെയും അവനോടൊപ്പം ഉണ്ടായിരുന്നവരെയും 
തന്‍െറ വീട്ടിലേക്കു കൂട്ടിക്കൊണ്ടു പോയി. 






































265 


അയാള്‍ അവരുടെ കഴുതകളെ തീറ്റി. അവര്‍ 
തങ്ങളുടെ കാലുകള്‍ കഴുകി. അപ്പോളവര്‍ക്ക്‌ 
തിന്നാനും കൂടിക്കാനുമുള്ളത്‌ കിട്ടി. 

2ലേവ്യനും കൂട്ടരും അവിടെ ആഹറ്റാദിക്കവേ, 
ആ നഗരത്തില്‍നിന്നുള്ള ചിലര്‍ ആ വീടു 
വളഞ്ഞു. അവര്‍ വളരെ ദുഷ്ടന്മാരായിരുന്നു. 
അവര്‍ വാതിലില്‍ മുട്ടാന്‍ തുടങ്ങി. അവര്‍ 
വീട്ടുടമയായ വൃദ്ധനോടു ആക്രോശിച്ചു, 
“നിന്‍െറ വീട്ടില്‍ വന്നിരിക്കുന്നവനെ പുറത്തേ 
ക്കു കൊണ്ടുവരിക. ഞങ്ങള്‍ക്കവനെ പ്രാപി 
ക്കണം.” 

വൃദ്ധന്‍ പുറത്തേക്കു ചെന്ന്‌ ദുഷ്ടന്മാരോടു 
സംസാരിച്ചു. അയാള്‍ പറഞ്ഞു, “അരുതു 
സുഹൃത്തുക്കളേ, അത്തരം തിന്മകള്‍ ചെയ്യരുത്‌! 
അയാള്‍ എന്‍െറ അതിഥിയാണ്‌. ആ കൊടും 
പാപം ചെയ്യരുത്‌. 2ഇതാ എന്‍െറ മകള്‍. 
അവള്‍ ഇതുവരെ ആരുമായും ബന്ധപ്പെട്ടിട്ടില്പ. 
അവളെ ഞാന്‍ നിങ്ങള്‍ക്കു നല്‍കാം. അയാ 
ളുടെ ദാസിയെയും ഞാന്‍ പുറത്തു കൊണ്ടു 
വരാം. നിങ്ങള്‍ക്കിഷ്ടമുള്ളതൊക്കെ അവരോടു 
ചെയ്യാം. നിങ്ങള്‍ക്ക്‌ അവരെ പീഡിപ്പിക്കാം. 
പക്ഷേ ഈ മനുഷ്യനോടു ഇത്തരം കൊടും 
പാപം ചെയ്യരുത്‌.” 

25എന്നാല്‍ ആ ദുഷ്ടന്മാര്‍ വൃദ്ധനെ ഗരനി 
ചില്ല. ലേവ്യന്‍ തന്‍െറ ദാസിയെ പുറത്ത്‌ 








ന്യായാധിപന്മാര്‍ 19:22-20:13 


സ്രായേല്‍ ഗോത്രങ്ങളുടെ നേതാക്കന്മാര്‍ മുഴുവ 
നും അവിടെയുണ്ടായിരുന്നു. ദൈവത്തിന്‍െറ 
ജനതയുടെ പൊതുസമ്മേളനത്തില്‍ തങ്ങളുടെ 
സ്ഥാനങ്ങളില്‍ അവര്‍ ഇരുന്നു. ആയുധമേ 
ന്തിയ നാലുലക്ഷം ഭടന്മാര്‍ അവിടെയുണ്ടായി 
രുന്നു. 3യിസ്രായേല്‍ജനത മിസ്പയില്‍ ഒത്തു 
കൂടിയിട്ടുണ്ടന്ന വിവരം ബെന്യാമീന്‍െറ 
ഗോത്രക്കാര്‍ അറിഞ്ഞു. യിസ്രായേലുകാര്‍ പറ 
ഞ്ഞു, “ഈ കൊടും വിപത്തു ഞങ്ങള്‍ക്കെ 
ങ്ങനെ സംഭവിച്ചുവെന്ന്‌ ഞങ്ങളോടു പറ 
യുക.” 

അതിനാല്‍ കൊലചെയ്യപ്പെട്ട സ്ത്രീയുടെ 
ഭര്‍ത്താവ്‌ അവരോടു സംഭവം പറഞ്ഞു, അവന്‍ 
പറഞ്ഞു, “ഞാനും എന്‍െറ ദാസിയും ബെന്യാ 
മീന്‍െറ ദേശത്തെ ഗിബെയാനഗരത്തിലേക്കു 
വന്നു. ഞങ്ങള്‍ രാത്രി അവിടെ കഴിച്ചു കൂട്ടി. 
ട്പക്ഷേ രാത്രിയില്‍ ഗിബെയായിലെ നേതാക്ക 
ന്മാര്‍ ഞാന്‍ താമസിക്കുന്ന വീട്ടിലെത്തി. അവര്‍ 
വീടു വളയുകയും എന്നെ കൊല്ലാനാഗ്രഹിക്കു 
കയും ചെയ്തു. അവര്‍ എന്‍െറ ദാസിയെ 
ബലാത്സംഗം ചെയ്യുകയും അവള്‍ മരിക്കുകയും 
ചെയ്തു. അതിനാല്‍ ഞാനെന്‍റെ ദാസിയെ 
കൊണ്ടുപോയി കഷണങ്ങളാക്കി. എന്നിട്ട്‌ 
യിസ്രായേലിലെ ഓരോ ഗോത്രത്തിനും ഒരു 
കഷണം വീതം അയച്ചു കൊടുത്തു. നമ്മള്‍ 

















ആ ദുഷ്ടന്മാര്‍ക്ക്‌ വിട്ടുകൊടുത്തു. അവര്‍ 
അവളെ ഉപദ്രവിക്കുകയും രാത്രി മുഴുവന്‍ 
ബലാത്സംഗം ചെയ്യുകയും ചെയ്തു. അനന്തരം 





സ്വീകരിച്ച പന്ത്രണ്ടു ദേശത്തേക്ക്‌ ഞാന്‍ ഈ 
കഷണങ്ങളയച്ചു കൊടുത്തു. യിസ്രായേലില്‍ 
ബെന്യാമീ൯ഗോത്രക്കാര്‍ ഈ കൊടുംപാപം 
ചെയ്തതിനാലാണ്‌ ഞാനങ്ങനെ ചെയ്തത്‌. 





പ്രഭാതത്തില്‍ അവര്‍ അവളെ വിട്ടയച്ചു. 4്പഭാ 
തത്തിലവള്‍ തന്‍െറ യജമാനന്‍െറയടുത്തേക്കു 
മടങ്ങി വന്നു. അവള്‍ മു൯കവാടത്തില്‍ തന്നെ 
വീണു. നേരം വെളിച്ചമാകുന്നതുവരെ അവള്‍ 
അവിടെ കിടന്നു. 

27ലേവ്യന്‍ അതിരാവിലെ ഉണര്‍ന്നു. വീട്ടി 
ലേക്ക്‌ പോകാന്‍ അയാള്‍ വാതില്‍ തുറന്നു. 
അപ്പോള്‍ ഉമ്മറപ്പടിയില്‍ ഒരു കൈവന്നു പതി 
ച്ചു. അത്‌ അവന്‍െറ വെപ്പാട്ടിയുടേതായിരുന്നു. 
അവള്‍ വാതിലിനെതിരെ നിലംപതിച്ചിരുന്നു, 
മ്ലേവ്യന്‍ അവളോടു പറഞ്ഞു, “എഴുന്നേ 
ല്‍ക്കൂ, നമുക്കു പോകാം!” പക്ഷേ അവള്‍ മറു 
പടി പറഞ്ഞില്ല, അവള്‍ മരിച്ചിരുന്നു. 

ലേവ്യന്‍ തന്‍െറ ദാസിയെ കഴുതപ്പുറത്തു 
കയറ്റി വീട്ടിലേക്കു പോയി. മവീട്ടിലെത്തിയ 
പ്പോള്‍ അവന്‍ തന്‍െറ ദാസിയെ ഒരു കത്തി 
കൊണ്ട്‌ പന്ത്രണ്ട്‌ കഷണങ്ങളാക്കി. അനന്തരം 
ആ സ്ത്രീയുടെ പന്ത്രണ്ടു കഷണങ്ങളെയും 
അവന്‍ യിസ്രായേല്‍ജനത വസിക്കുന്ന പ്രദേശ 
ങ്ങളിലേക്കയച്ചു. 34ഇതു കണ്ടവരെല്ലാം പറ 
ഞ്ഞു, “യിസ്രായേലില്‍ ഇതിനു മുന്പ്‌ ഇങ്ങനെ 
യൊന്നുമുണ്ടായിട്ടില്ല. ഞങ്ങള്‍ ഈജിപ്തില്‍ 
നിന്ന്‌ പുറപ്പെട്ടശേഷം ഇത്തരത്തിലൊന്നും 
കണ്ടിട്ടില്ല. ഇക്കാര്യത്തെപ്പറ്റി ചര്‍ച്ച ചെയ്ത്‌ 
എന്താണു ചെയ്യേണ്ടതെന്ന്‌ ഞങ്ങളോടു പറ 
യുക.” 




















യിസ്രായേലും ബെന്യാമീനും 
തമ്മിലുള്ള യുദ്ധം 
7 അതിനാല്‍ യിസന്ധരായേൽജനത മുഴുവന്‍ 
ഒരുമിച്ചു കൂടി. അവരെല്ലാം മിസ്‌ 
പാനഗരത്തില്‍ യഹോവയുടെ മുമ്പില്‍ ഒത്തു 
ചേര്‍ന്നു. യിസ്രായേലില്‍ എല്ലാ ഭാഗത്തു 
നിന്നും അവര്‍ വന്നു. ഗിലെയാദില്‍നിന്നുള്ള 
യിസന്രായേലുകാര്‍പോലും വന്നിരുന്നു. മയി 











ഇപ്പോള്‍ നിങ്ങള്‍ യിസ്രായേലുകാരെല്ലാവരും 
പറയുക; ഞങ്ങളെന്താണു ചെയ്യേണ്ടതെന്ന്‌ 
നിങ്ങളുടെ തീരുമാനം പറയുക.” 

“അനന്തരം ജനങ്ങള്‍ എല്ലാവരും ഒരുമിച്ച്‌ 
എഴുന്നേറ്റു. അവര്‍ ഒരുമിച്ചു പറഞ്ഞു, “നമ്മില്‍ 
ആരും വീട്ടിലേക്കു പോവുകയില്ല. നമ്മില്‍ ഒരു 
ത്തനും അവന്‍െറ വീട്ടിലേക്കു പോവുകയില്ല. 
ഗിബെയാനഗരത്തിനോടു നമ്മള്‍ ചെയ്യേ 
ണ്ടത്‌ ഇതാണ്‌: അവരോടെന്താണ്‌ ചെയ്യേണ്ട 
തെന്ന ദൈവനിശ്ചയം നമുക്ക്‌ നറുക്കിട്ടറിയാം. 
10യി(സ്രായേല്‍ ഗോത്രങ്ങളിലെ ഓരോ നൂറു 
പേരില്‍നിന്നും പത്തു പേരെ വീതം നമ്മള്‍ 
തെരഞ്ഞെടുക്കണം. എല്പാ ആയിരം പേരില്‍ 
നിന്നും നൂറു പേരെ വീതവും തെരഞ്ഞെടുക്ക 
ണം. എല്ലാ പതിനായിരം പേരില്‍നിന്നും 
ആയിരം പേരെയും. അവര്‍ സൈന്യത്തിനുള്ള 
ഭക്ഷണസ്ധാധനങ്ങളെത്തിക്കണം. അനന്തരം 
സൈന്യം ബെന്യാമീന്‍ പ്രദേശത്തുള്ള ഗിബെ 
യാനഗരത്തിലേക്കു പോകണം. യിസ്രായേല്‍ 
ജനങ്ങള്‍ക്കിടയില്‍ അവര്‍ ചെയ്ത കൊടുംപാ 
തകത്തിന്‌ സൈന്യം അവരെ ശിക്ഷിക്കണം.” 

അതിനാല്‍ ഗിബെയാനഗരത്തിലെ മുഴു 
വന്‍ യിസ്രായേലുകാരും ഒത്തുകൂടി. അവ 
രെല്ലാം എന്താണു ചെയ്യേണ്ടതെന്നതില്‍ ഏക 
മനസ്കരായിരുന്നു. 12യിസ്രായേല്‍ഗോത്രക്കാര്‍ 
ബെന്യാമീന്‍ഗോത്രക്കാര്‍ക്ക്‌ ഒരു സന്ദേശമയച്ചു. 
സന്ദേശം ഇതായിരുന്നു: “നിങ്ങളില്‍ ചിലര്‍ 
ചെയ്ത കൊടും പാപത്തെപ്പറ്റി എന്താണു 
ചെയ്യാനുള്ളത്‌? 13ആ ദുഷ്ടന്മാരെ ഗിബെയാ 
നഗരത്തില്‍ നിന്നും ഞങ്ങള്‍ക്കയച്ചു തരിക. 
അവരെ വധിക്കാന്‍ ഞങ്ങള്‍ക്കു കൈമാറുക. 
യിസ്രായേല്‍ജനതയില്‍നിന്നും ആ തിന്മയെ 
നമ്മള്‍ ഇല്ലായ്മ ചെയ്യണം.” 

എന്നാല്‍ ബെന്യാമീന്‍െറ ഗോത്രക്കാര്‍ തങ്ങ 
ളുടെ ബന്ധുക്കളായ മറ്റു യിസ്രായേലുകാര്‍ 














ന്യായാധിപന്മാര്‍ 20:14-37 


അയച്ച ദൂതന്മാരെ ഗനനിച്ചില്ല. 4ബെന്യാമീ൯ 
ഗോത്രക്കാര്‍ തങ്ങളുടെ നഗരങ്ങള്‍ വിട്ട ഗിബെ 
യാനഗരത്തിലേക്കു പോയി. യിസ്രായേലിലെ 


266 


ങ്ങളും സമാധാനയാഗങ്ങളും അര്‍പ്പിച്ചു. മയി 
സ്രായേലുകാര്‍ യഹോവയോടു ഒരു ചോദ്യം 


ഴു] 


ചോദിച്ചു. (അക്കാലത്ത്‌ ദൈവത്തിന്‍െറ കരാ 





മറ്റു ഗോത്രക്കാരോടു യൂദ്ധം ചെയ്യാനായിരുന്നു 
അവര്‍ ഗിബെയായിലേക്കു പോയത്‌. 1“ബെ 
ന്യാമീന്‍-ഗോത്രക്കാര്‍ ഇരുപത്താറായിരം ഭട 
ന്മാരെ സംഘടിപ്പിച്ചു. അവര്‍ യുദ്ധപരീശീ 
ലനം നേടിയവരായി രുന്നു. ഗിബെയാനഗര 
ത്തില്‍ നിന്നും പരീശീലനം നേടിയ എഴുന്നൂറു 
ഭടന്മാരും അവര്‍ക്കുണ്ടായിരുന്നു. 1ങടങ്കയ്യന്മാ 
രും പരിശീലനം നേടിയവരുമായ എഴുന്നൂറു 
ഭടന്മാരും ഉണ്ടായിരുന്നു. അവര്‍ ഓരോരുത്തരും 
ഭംഗിയായി തെറ്റാലി ഉപയോഗിക്കാന്‍ കഴിയു 
ന്നവരായിരുന്നു. ഒരു തലമുടിയില്‍ പോലും 
തെറ്റാതെ കല്ലു കൊള്ളിക്കാന്‍ അവര്‍ക്കു കഴി 
യുമായിരുന്നു! 

17ബെന്യാമീന്‍ ഒഴികെയുള്ള എല്ലാ യിസ്ധ്രാ 
യേല്‍ഗോത്രക്കാരും ചേര്‍ന്ന്‌ നാലുലക്ഷം ഭട 
ന്മാരെ സംഘടിപ്പിച്ചു. ഈ നാലു ലക്ഷം പേര്‍ 
ക്കും വാളുണ്ടായിരുന്നു. ഓരോരുത്തരും പരിശീ 
ലനം നേടിയ ഭടന്മാരായിരുന്നു. 1$യിന്രായേലു 
കാര്‍ ബേഥേല്‍നഗരത്തിലേക്കു പോയി. ബേ 
ഥേലില്‍വച്ച്‌ അവര്‍ ദൈവത്തോടു ചോദിച്ചു, 
“ഏതു ഗോത്രമാണ്‌ ബെന്യാമീന്‍-ഗോത്രത്തെ 
ആദ്യം ആക്രമിക്കേണ്ടത്‌?” യഹോവ മറുപടി 
പറഞ്ഞു, “യെഹൂദയുടെ ഗോത്രക്കാര്‍ ആദ്യം 
പോകട്ടെ.” 

പിറ്റേന്നു പ്രഭാതത്തില്‍ യിസ്രായേല്‍ജനത 
എഴുന്നേറ്റു. അവര്‍ ഗിബെയാനഗരത്തിനടുത്ത്‌ 
ഒരു പാളയം സ്ഥാപിച്ചു. 22അനന്തരം യിസ്ധ്രാ 
യേല്‍സൈന്യം ബെന്യാമിന്റെ സൈന്യത്തെ 
ആക്രമിക്കാന്‍ പുറപ്പെട്ടു. ഗിബെയയില്‍ വച്ച്‌ 
ബെന്യാമീന്‍ സൈന്യത്തെ ആക്രമിക്കാന്‍ 
സന്നദ്ധമായിരുന്നു യിസ്രായേല്‍ സൈന്യം. 
21അനന്തരം ബെന്യാമീന്‍െറെ സൈന്യം ഗിബെ 
യാനഗരത്തില്‍നിന്നും പുറത്തു വന്നു. ബെന്യാ 
മീന്‍െറെ സൈന്യം അന്നത്തെ യുദ്ധത്തില്‍ 
യിന്രായേലിന്‍െറ ഇരുപത്തീരായിരം പേരെ 
വധിച്ചു. 

2223യിസ്രായേല്‍ജനത യഹോവയെ സമീ 
പിച്ചു. സയാഹ്നംവരെ അവര്‍ കരഞ്ഞു. അവര്‍ 
യഹോവയോടു ചോദിച്ചു, “ബെന്യാമീന്‍കാ 
രോടു ഞങ്ങളിനിയും യുദ്ധത്തിനു പോണോ? 
അവര്‍ ഞങ്ങളുടെ ബന്ധുക്കളാണല്ലോ?” 

യഹോവ മറുപടി പറഞ്ഞു, “പോയി അവര്‍ 
ക്കെതിരെ യൂദ്ധം ചെയ്യുക.” യിസ്രായേലൂകാര്‍ 
പരസ്പരം പ്രോത്സാഹിപ്പിച്ചു. തുടര്‍ന്ന്‌ ആദ്യ 
ദിവസത്തേതുപോലെ അവര്‍ വീണ്ടും യുദ്ധ 
ത്തിനു പോയി. 

24അനന്തരം യിനസ്രായേല്‍സേന ബെന്യാമീന്‍ 
സേനയോടടുത്തു. അത്‌ യുദ്ധത്തിന്‍െറ രണ്ടാം 
ദിവസമായിരുന്നു. ബെന്യാമീന്റെ സേന 
രണ്ടാം ദിവസം യിസ്രായേല്‍ സൈന്യത്തെ 
ആക്രമിക്കാന്‍ ഗിബെയാനഗരത്തില്‍നിന്നും 
വന്നു. അപ്പോള്‍ യിസ്രായേലിലെ മറ്റൊരു 
പതിനെണ്ണായിരം ഭടന്മാരെക്കൂടി ബെന്യാമീന്‍ 
ഗോത്രക്കാര്‍ വധിച്ചു. യിസ്രായേലിലെ ആ 
ഭടന്മാരെല്ലാം പരിശീലനം സിദ്ധിച്ചവരായി 
രുന്നു . 

2അനന്തരം യിസ്ര്രായേല്‍ജനത മുഴുവന്‍ 
ബേഥേല്‍ നഗരത്തിലേക്കു കയറിപ്പോയി. 
അവിടെ അവര്‍ നിലത്തിരുന്ന്‌ യഹോവയോടു 
കരഞ്ഞു. അവര്‍ സന്ധ്യവരെ പകല്‍ മുഴുവന്‍ 
ഉപവസിച്ചു. അവര്‍ ദൈവത്തിന്‌ ഹോമയാഗ 
































റിന്‍െറ പെട്ടകം ബേഥേലിലായിരുന്നു. 22അവി 
ടെ ദൈവത്തെ ശുശ്രൂഷിച്ചിരുന്ന പുരോഹി 
തന്‍ ഫീനെഹാസ്‌ ആയിരുന്നു. എലെയാസാ 
രിന്‍െറ പുത്രനായിരുന്നു ഫീനെഹാസ്‌. എലെ 
യാസാര്‍ അഹരോന്‍െറ പുത്രനായിരുന്നു.) 
യിസ്രായേല്‍ജനത ചോദിച്ചു, “ബെന്യാമീന്‍ 
കാര്‍ ഞങ്ങളുടെ ബന്ധുക്കളാണ്‌. ഞങ്ങള്‍ 
വീണ്ടും അവര്‍ക്കെതിരെ യൂദ്ധം ചെയ്യണമോ? 
അതോ ഞങ്ങള്‍ യുദ്ധം നിര്‍ത്തി വയ്ക്ക 
ണമോ?” 

യഹോവ മറുപടി പറഞ്ഞു, “പോകൂ. നാളെ 
അവരെ തോല്ലിക്കാ൯ നിങ്ങളെ ഞാന്‍ സഹാ 
യിക്കാം.” 29അനന്തരം യിസ്രായേല്‍സേന 
ഗിബെയാനഗരത്തിനു ചുറ്റും കുറെപ്പേരെ ഒളി 
പ്പിച്ചിരുത്തി. മൂന്നാം ദിവസം യിസ്രായേല്‍ 
സേന ഗിബെയാനഗരത്തിനെതിരെ യുദ്ധത്തി 
നു പുറപ്പെട്ടു. മുമ്പത്തെപ്പോലെ തന്നെ അവര്‍ 
യുദ്ധത്തിനു തയ്യാറായി. 31യിസ്രായേല്‍ സേന 
യെ ഗിബെയയില്‍ നേരിടാന്‍ ബെന്യാമീന്‍ 
സേന ഇറങ്ങിവന്നു. യിസ്രായേല്‍ സൈന്യം 
പിന്നോട്ടു വലിയുകയും ബെന്യാമീന്‍സൈ 
ന്യം തങ്ങളെ ഓടിക്കാന്‍ അനുവദിക്കുകയും 
ചെയ്തു. അങ്ങനെ ബെന്യാമീന്‍ സേനയെ 
നഗരത്തില്‍ നിന്നും വളരെ ദൂരേക്കു കൊണ്ടു 
പോയി കുരുക്കി. 

ബെന്യാമീന്‍സേന യിസ്രായേല്‍സേന 
യിലെ കുറെപ്പേരെ മുമ്പത്തെപ്പോലെ 
കൊല്ലാന്‍ തുടങ്ങി. മുപ്പതോളം യിസ്രായേലു 
കാരെ അവര്‍ വധിച്ചു. അവരില്‍ ചിലരെ 
വയലില്‍വച്ചും ചിലരെ വഴികളില്‍വച്ചും 
അവര്‍ കൊന്നു. ബേഥേലിലേക്കുള്ള വഴിയായി 
രുന്നു ഒന്ന്‌. മറ്റേത്‌ ഗിബെയയിലേക്കും. 3ബെ 
ന്യാമീ൯ന്‍കാര്‍ പറഞ്ഞു, “മുമ്പത്തെപ്പോലെ 
നമ്മള്‍ ജയിക്കുകയാണ്‌!” 

യിസ്രായേലുകാര്‍ ഓടിപ്പോവുകയായിരു 
ന്നുവെങ്കിലും അതൊരു കൂരുക്കായിരുന്നു. ബെ 
ന്യാമീന്‍കാരെ നഗരത്തിൽനിന്നും ദൂരെ വഴി 
യിലേക്കെത്തി കുരുക്കുകയായിരുന്നു അവരുടെ 
ലക്ഷ്യം. 
33അങ്ങനെ എല്ലാവരും ദൂരേക്കോടി. ബാല്‍ 
താമാര്‍ എന്നൊരു സ്ഥലത്ത്‌ അവര്‍ നിന്നു. 
ഏതാനും യിസ്രായേലുകാര്‍ ഗിബെയയ്ക്ക്‌ 
പടിഞ്ഞാറ്‌ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. അവര്‍ 
ഒളിസ്ഥലത്തുനിന്നും പുറത്തു വന്ന്‌ ഗിബെ 
യയെ ആക്രമിച്ചു. 34യിന്രായേലിനന്‍െറ പരിശീ 
ലനം ലഭിച്ച പതിനായിരം ഭടന്മാര്‍ ഗിബെ 
യയെ ആക്രമിച്ചു. കനത്ത യുദ്ധമായിരുന്നു. 
പക്ഷേ തങ്ങള്‍ക്ക്‌ എത്ര ഭീകരാവസ്ഥയാണ്‌ 
വരാന്‍ പോകുന്നതെന്ന്‌ ബെന്യാമീന്‍സേന 
അറിഞ്ഞില്ല. 

യഹോവ യിസ്രായേല്‍ജനതയെ ഉപയോ 
ഗിച്ച്‌ ബെന്യാമീന്‍സേനയെ തോല്പിച്ചു. അന്ന്‌ 
യിസ്രായേലുകാര്‍ ഇരുപത്തയ്യായിരത്തി ഒരു 
നൂറു ബെന്യാമീന്‍ ഭടന്മാരെ വധിച്ചു. യുദ്ധ 
പരിശീലനം നേടിയവരായിരുന്നു അവരെല്ലാം. 
36അതിനാല്‍ തങ്ങള്‍ പരാജയപ്പെട്ടെന്ന്‌ ബെ 
ന്യാമീന്‍കാര്‍ക്ക്‌ മനസ്സിലായി. 

യിസ്രായേല്‍സേന പിന്നോട്ട്‌ നീങ്ങി. കാര 
ണം, അപ്രതീക്ഷിത ആക്രമണമായിരുന്നു അവ 
രുടെ ആയുധം. അവരുടെയാള്‍ക്കാര്‍ ഗിബെയ 
യില്‍ പതിയിരിപ്പുണ്ടായിരുന്നു. 37അവര്‍ 



































267 


ഗിബെയാനഗരത്തിലേക്കു തള്ളിക്കയറി. അവര്‍ 
നഗരത്തില്‍ വ്യാപിച്ച്‌ എല്ലാവരെയും വാളു 
കൊണ്ട്‌ വധിച്ചു. 38ഇപ്പോള്‍ യിന്രായേലുകാര്‍ 
ഒളിപ്പോരാളികളെക്കൊണ്ടൊരു പദ്ധതിയിട്ടു. 
അവര്‍ ഒരു പ്രത്യേക അടയാളമയയ്ക്കണം. ഒരു 
വലിയ പുകമേഘം അവരുണ്ടാക്കണം. 
394ബെന്യാമീന്‍സേന മുപ്പത്‌ യിസ്രായേല്‍ 
ഭടന്മാരെ കൊന്നു. ബെന്യാമീ൯ന്‍കാര്‍ അതി 
നാല്‍ “നമ്മള്‍ മുമ്പെന്നപോലെ വിജയിക്കുന്നു” 
എന്നു പറയുകയായിരുന്നു. പക്ഷേ നഗര 
ത്തില്‍നിന്നും വലിയ പുകമേഘം ഉയരാന്‍ 
തുടങ്ങി. തിരിഞ്ഞുനിന്ന ബെന്യാമീ൯കാര്‍ 
പുക കണ്ടു. നഗരം മുഴുവന്‍ തീ പിടിച്ചു. 
അപ്പോള്‍ യിസ്രായേല്‍സൈന്യം ഓടിപ്പോ 
കാതെ നിന്നു. അവര്‍ തിരിഞ്ഞു നിന്ന്‌ യുദ്ധം 








ന്യായാധിപന്മാര്‍ 20:38-21:14 


ദൈവസമക്ഷത്തിരുന്നു. അവിടെയിരുന്ന്‌ 
അവര്‍ ഉറക്കെ നിലവിളിച്ചു. അവര്‍ ദൈവ 
ത്തോടു പറഞ്ഞു, “യഹോവേ, നീ യിസ്ധരായേ 
ലിനെ ദൈവമാകുന്നു. ഞങ്ങള്‍ക്കെന്തു 
കൊണ്ടാണ്‌ ഈ മഹാവിപത്തു സംഭവിച്ചത്‌? 
യിസ്രായേലിലെ ഒരു ഗോത്രം ഇല്ലാതാകാന്‍ 
എന്താണു കാരണം?” 

4്പിറ്റേന്ന്‌ അതിരാവിലെ യിസ്രായേലുകാര്‍ 
ഒരു യാഗപീഠം പണിതു. അവര്‍ ആ യാഗപീഠ 
ത്തില്‍ യഹോവയ്ക്കു ഹോമയാഗവും സമാ 
ധാനബലിയും അര്‍പ്പിച്ചു. “അനന്തരം യിസ്രാ 
യേലുകാര്‍ ചോദിച്ചു, “ഇവിടെ യഹോവയ്ക്കു 
മുമ്പില്‍ നമ്മോടു ചേരാന്‍ വരാത്ത ഏതെ 
ങ്കിലും യിസ്രായേല്‍ഗോത്രമുണ്ടോ?” അവര്‍ ഒരു 
ഗൌരവതരമായ വാഗ്ദാനം ചെയ്തിട്ടുള്ളതിനാ 
ലാണ്‌ ഈ ചോദ്യം അവരുന്നയിച്ചത്‌. മിസ്പാ 








തുടങ്ങി. ബെന്യാമീ൯കാര്‍ ഭയന്നു. അപ്പോള്‍ 
തങ്ങള്‍ക്കു സംഭവിച്ച വിപത്തിനെ അവര്‍ 
അറിഞ്ഞു. 

അതിനാല്‍ ബെന്യാമീന്‍സേന യിസ്രാ 
യേല്‍ സേനയില്‍നിന്നും ഓടിപ്പോയി. അവര്‍ 
മരുഭൂമിയിലേക്കോടി. പക്ഷേ അവര്‍ക്കു യുദ്ധ 
ത്തില്‍നിന്നും രക്ഷപ്പെടാനായില്ല. നഗരങ്ങ 
ളില്‍നിന്നും വന്ന യിസ്രായേലുകാര്‍ അവരെ 
വധിക്കുകയും ചെയ്തു. 4്യിസ്രായേലുകാര്‍ 
ബെന്യാമീന്‍കാരെ വളഞ്ഞ്‌ ഓടിക്കാന്‍ തുട 
ങ്ങി. അവര്‍ ബെന്യാമീന്‍കാര്‍ക്ക്‌ വിശ്രമം 
കൊടുത്തില്ല. ഗിബെയായ്ക്കു കിഴക്കുള്ള പ്രദേ 
ശത്തുവച്ച്‌ അവര്‍ അവരെ തോല്ലിച്ചു. 44അങ്ങ 
നെ ബെന്യാമീ൯ഗോത്രത്തിലെ ധൈരൃശാ 
ലികളും പരിശീലനം ലഭിച്ചവരുമായ പതിനെ 

യിരം ഭടന്മാര്‍ കൊല്ലപ്പെട്ടു. 

4ടബെന്യാമീന്‍സേന പിന്തിരിഞ്ഞ്‌ മരുഭൂമി 
യിലേക്കോടി. രിമ്മോന്‍൯െറ പാറ എന്ന സ്ഥല 
ത്തേക്കു അവരെത്തി. പക്ഷേ യിസ്രായേല്‍ 
സേന വഴികളില്‍വച്ച്‌ ബെന്യാമീന്‍ഗോത്ര 
ത്തിലെ അയ്യായിരം ഭടന്മാരെ വധിച്ചു. അവര്‍ 
ബെന്യാമീ൯കാരെ ഓടിക്കാന്‍ തുടങ്ങി. ഗിദോം 
എന്ന സ്ഥലംവരെ അവരെ ഓടിച്ചു. യിസ്ധ്രാ 
യേല്‍സേന രണ്ടായിരം ബെന്യാമീന്‍കാരെ 
കൂടി അവിടെവച്ച്‌ വധിച്ചു. 

46അന്ന്‌, ബെന്യാമീന്‍സേനയിലെ ഇരുപത്ത 
യ്യായിരം പേര്‍ കൊല്ലപ്പെട്ടു. അവരെല്ലാവരും 
വാളുകള്‍കൊണ്ട്‌ ധൈര്യമായി പോരാടിയവ 
രാണ്‌. 4 എന്നാല്‍ അറുന്നൂറു ബെന്യാമീന്‍കാര്‍ 
മരുഭൂമിയിലേക്കു ഓടിപ്പോയി. അവര്‍ രിമ്മോ 
ന്‍െറ പാറ എന്ന സ്ഥലത്തെത്തി. നാലു മാസം 
അവിടെ താമസിച്ചൂ. 

യിസ്രായേലുകാര്‍ ബെന്യാമീന്‍കാരുടെ 
നാട്ടിലേക്കു തിരികെ പോയി. അവര്‍ ചെന്ന്‌ 
നഗരങ്ങളിലുണ്ടായിരുന്നവരെയൊക്കെ വധി 
ചു. മൃഗങ്ങളെയും അവര്‍ വധിച്ചു. കണ്ണില്‍ 
കണ്ടതൊക്കെ അവര്‍ നശിപ്പിച്ചു. തങ്ങള്‍ ചെ 
ന്നെത്തിയ നഗരങ്ങളെല്ലാം അവര്‍ കത്തിച്ചു. 























ബെന്യാമീന്‍െറ ഗോത്രക്കാര്‍ക്ക്‌ 
ഭാര്യമാരെ നേടുന്നു 

7 ] മിസ്പയില്‍വച്ച്‌ യിസ്രായേലുകാര്‍ ഒരു 

വാഗ്ദാനം ചെയ്തു. ഇതായിരുന്നു അവ 

രുടെ വാഗ്ദാനം “ബെന്യാമീന്‍െറ ഗോത്രത്തി 

ല്‍പ്പെടു ഒരു പുരുഷനെയും വിവാഹം കഴിക്കാന്‍ 

ഞങ്ങളുടെ പുത്രിമാരെ ഞങ്ങള്‍ അനുവദി 
ക്കില്ല.” 

യിസ്രായേലുകാര്‍ ബേഥേല്‍നഗരത്തിലേ 

ക്കുപോയി. അവിടെയവര്‍ വൈകുന്നേരംവരെ 








നഗരത്തില്‍ മറ്റു ഗോത്രക്കാരുമായി ഒരുമിച്ചു 
ചേരാത്തവരെ വധിക്കുമെന്നായിരുന്നു അവ 
രുടെ വാഗ്ദാനം. 

അനന്തരം യിന്ധരായേൽജനതയ്ക്ക്‌ തങ്ങ 
ളുടെ ബന്ധുക്കളായ ബെന്യാമീന്‍ഗോത്രക്കാ 
രോടൂ സഹതാപം തോന്നി. അവര്‍ പറഞ്ഞു, 
“ഇന്ന്‌ യിസ്രായേല്‍ജനതയില്‍നിന്നും ഒരു 
ഗോത്രം ഒറ്റപ്പെട്ടിരിക്കുന്നു. "നമ്മള്‍ യഹോവ 
യ്ക്കു മുമ്പില്‍ ഒരു പ്രതിജ്ഞ ചെയ്തു. നമ്മുടെ 
പുത്രിമാരെ ബെന്യാമീന്‍െറ ഗോത്രക്കാര്‍ക്ക്‌ 
വിവാഹം കഴിച്ചു കൊടുക്കില്ല എന്നായിരുന്നു 
ആ പ്രതിജ്ഞ. ബെന്യാമീന്യര്‍ക്ക്‌ ഭാര്യമാരെ 
കിട്ടുമെന്ന്‌ നമുക്കെങ്ങനെ ഉറപ്പിക്കാനാകും?” 

അപ്പോള്‍ യിസ്രായേല്‍ജനത ചോദിച്ചു, 
“മിസ്‌ പയില്‍ യിസ്രായേല്‍ ഗോത്രങ്ങളില്‍ 
ഏതാണ്‌ എത്താത്തത്‌? നമ്മള്‍ യഹോവയുടെ 
മുമ്പില്‍ ഒരുമിച്ചു ചേര്‍ന്നു. ഒരു ഗോത്രം തീര്‍ച്ച 
യായും എത്തിയിട്ടില്ല!” യാബേശ്‌-ഗിലെയാദു 
നഗരത്തില്‍ നിന്നുള്ള ആരും മറ്റ്‌ യിസ്രായേലു 
കാരുമായി സന്ധിച്ചിട്ടില്ലെന്ന്‌ അപ്പോള്‍ 
അവര്‍ കണ്ടു. 9ആരെല്ലാമുണ്ട്‌, ആരൊക്കെയില്ല 
എന്നറിയാന്‍ യിസ്രായേലുകാര്‍ അവരെ 
ഓരോരുത്തരെയും എണ്ണി നോക്കി. യാബേശ്‌ 
ഗിലെയാദില്‍നിന്ന്‌ ആരും വന്നില്ലെന്നവര്‍ 
കണ്ടെത്തി. Nയിന്രായേല്‍ജനത പന്തീരായിരം 
ഭടന്മാരെ യാബേശ്‌- ഗിലെയാദിലേക്കയച്ചു. 
അവര്‍ ആ ഭടന്മാരോടു പറഞ്ഞു, “യാബേശ്‌- 
ഗിലെയാദിലേക്കു പോയി അവിടെയുള്ള 
സ്ത്രീകളെയും കുട്ടികളെയുമടക്കം സകലരെ 
യും നിങ്ങളുടെ വാളുകൊണ്ട്‌ വധിക്കുക. 1॥നി 
ങ്ങളിങ്ങനെ ചെയ്യണം! യാബേശ്‌-ഗിലെ 
യാദിലെ ഓരോ മനുഷ്യനെയും നിങ്ങള്‍ വധി 
ക്കണം. ഒരു പുരുഷനുമായി ലൈംഗികബന്ധം 
ഉണ്ടായിരുന്ന എല്ലാ സ്ത്രീകളെയും വധിക്ക 
ണം. എന്നാല്‍ ആരുമായും വേഴ്ചയിലേര്‍പ്പെ 
ട്ടിട്ടില്ലാത്ത ഒരു സ്ത്രീയെയും വധിക്കരുത്‌.” 
അതിനാല്‍ ഭടന്മാര്‍ അങ്ങനെയൊക്കെ ചെ 
യ്തു. 2യാബേശ്‌- ഗിലെയാദില്‍ നാനൂറ്‌ 
കന്യകമാരുണ്ടെന്ന്‌ ആ പന്തീരായിരം ഭടന്മാര്‍ 
കണ്ടുപിടിച്ചു. ഭടന്മാര്‍ ആ സ്ത്രീകളെ ശീലോ 
വിലെ പാളയത്തിലേക്കു കൊണ്ടുവന്നു. 
കനാ൯ദേശത്തായിരുന്നു ശീലോ. 

13അനന്തരം യിസ്രായേലുകാര്‍ ബെന്യാമീന്‍ 
ഗോത്രക്കാര്‍ക്ക്‌ ഒരു സന്ദേശമയച്ചു. അവര്‍ 
ബെന്യാമീന്‍ഗോത്രക്കാര്‍ക്ക്‌ സമാധാനം വാഗ്‌ 
ദാനം ചെയ്തു. രിമ്മോന്‍െറ പാറ എന്ന സ്ഥല 
ത്തായിരുന്നു ബെന്യാമീന്‍െറ ആളുകള്‍. 4അതി 
നാല്‍ ബെന്യാമീന്‍െറെ ഗോത്രക്കാര്‍ യിസ്രായേ 








ന്യായാധിപന്മാര്‍ 21:15-25 


ലിലേക്കു മടങ്ങിവന്നു. യാബേശ്‌-ഗിലെയാ 
ദില്‍ തങ്ങള്‍ വധിക്കാത്ത സ്ത്രീകളെ യിസ്ധരാ 
യേലുകാര്‍ ബെന്യാമീന്‍ഗോത്രക്കാര്‍ക്കു നല്‍ 
കി. എന്നാല്‍ മൂഴുവന്‍ ബെന്യാമീന്‍ ഗോത്രക്കാ 
ര്‍ക്കും നല്‍കാനും മാത്രം സ്ത്രീകളുണ്ടായിരു 
ന്നില്ല. 

15യിസ്രായേലുകാര്‍ക്ക്‌ ബെന്യാമീന്‍ഗോത്ര 
ക്കാരോടു സഹതാപം തോന്നി. യഹോവ 
അവരെ യിസ്രായേലിലെ മറ്റു ജനതയില്‍ 
നിന്നും വേര്‍പെടുത്തിയതു കൊണ്ടാണത്‌. 
1യിസ്രായേല്‍മൂപ്പന്മാര്‍ പറഞ്ഞു, “ബെന്യാ 
മീ൯ഗോത്രത്തിലെ സ്ത്രീകള്‍ വധിക്കപ്പെട്ടു. 
അവശേഷിക്കുന്ന ബെന്യാമീന്‍കാര്‍ക്ക്‌ നാം 
എവിടെനിന്നും ഭാര്യമാരെ കണ്ടെത്തും? 1ബെ 
ന്യാമീന്‍ഗോത്രത്തില്‍ അവശേഷിക്കുന്നവര്‍ക്ക്‌ 
കുടുംബം നിലനിര്‍ത്താന്‍ കൂട്ടികളുണ്ടാകണം. 
യിസ്രായേലിലെ ഒരു ഗോത്രം ഇല്ലാതാകാതി 
രിക്കാന്‍ ഇങ്ങനെ വേണം! 18പക്ഷേ നമ്മുടെ 
പുത്രിമാരെ ബെന്യാമീ൯ഗോത്രക്കാര്‍ക്ക്‌ വിവാ 
ഹം കഴിച്ചുകൊടുക്കാനും പറ്റില്ല. നമ്മള്‍ 
ഈ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്‌, “ബെന്യാമീന്‍ 
ഒരു ഭാര്യയെ കൊടുക്കുന്നവന്‍ ശപിക്കപ്പെ 
ടുവന്‍.” 9നമുക്കൊരാശയം തോന്നുന്നു! ശീലോ 
വില്‍ യഹോവയുടെ ഉത്സവമാണിപ്പോള്‍.” 
ബേഥേല്‍നഗരത്തിനു വടക്കാണ്‌ ശീലോ നഗ 
രം. ബേഥേലില്‍ നിന്നും ശേഖേമിലേക്കുള്ള 
പാതയുടെ കിഴക്കും ലെബോനാനഗരത്തിനു 
തെക്കുമാണത്‌. 

2%അതിനാല്‍ മൂപ്പന്മാര്‍ ബെന്യാമീന്‍ഗോത്ര 
ക്കാരോടു പറഞ്ഞു, “പോയി മുന്തിരിത്തോപ്പു 
കളില്‍ ഒളിച്ചിരിക്കുക. മശീലോവിലെ ചെറുപ്പ 
ക്കാരികള്‍ ന്നൃത്തം ചെയ്യാന്‍ ഇറങ്ങി വരുന്ന 
സമയം പാര്‍ത്തിരിക്കുക. അപ്പോള്‍ മുന്തിരി 














268 


ത്തോപ്പിലെ ഒളിസ്ഥലങ്ങളില്‍നിന്നും ഓടുക. 
വ ലല; ശീലോവിലെ ഓരോ 
യുവതിയെ പിടികൂടുക. അവരെ ബെന്യാ 
മീന്‍െറ ദേശത്തേക്കു കൊണ്ടുവന്ന്‌ വിവാഹം 
കഴിക്കുക. 22യുവതികളുടെ മാതാപിതാക്കളോ 
സഹോദരന്മാരോ വന്ന്‌ ഞങ്ങളോടു പരാതി 
പ്ലെടുവെന്നിരിക്കാം. പക്ഷേ ഞങ്ങള്‍, 'ബെന്യാ 
മീ൯കാരോടു കാരുണ്യം കാട്ടുക. അവര്‍ ആ 
സ്ത്രീകളെ വിവാഹം കഴിച്ചുകൊള്ളട്ടെ. 
അവര്‍ നിങ്ങളുടെ സ്ത്രീകളെ കൊണ്ടുപോയെ 
ങ്കിലും നിങ്ങളോടു യുദ്ധം ചെയ്തില്ല. അവര്‍ 
സ്ത്രീകളെ കൊണ്ടുപോയതിനാല്‍ നിങ്ങള്‍ 
വാഗ്ദാനം ലംഘിച്ചിട്ടുമില്പ. അവര്‍ക്ക്‌ പുത്രി 
മാരെ നല്‍കില്ലെന്നായിരുന്നു നിങ്ങളുടെ പ്രതി 
ജ്ഞ. നിങ്ങള്‍ ബെന്യാമീ൯ഗോത്രക്കാര്‍ക്ക്‌ 
പുത്രിമാരെ കൊടുത്തില്ല, അവര്‍ പിടിച്ചു കൊ 
ണ്ടുപോകുകയായിരുന്നു! അതിനാല്‍ നിങ്ങള്‍ 
പ്രതിജ്ഞ ലംഘിച്ചിട്ടുമില്ല' എന്ന്‌ അവരോടു 
പറയാം.” 

അതിനാല്‍ ബെന്യാമീന്‍ഗോത്രക്കാര്‍ 
ചെയ്ത ത്‌ അങ്ങനെയായിരുന്നു. യുവതികള്‍ 
നൃത്തം ചെയ്യവേ ഓരോ പുരുഷനും അവരിലോ 
രോരുത്തരെ പിടികൂടി. അവര്‍ യുവതി കളെ 
കൊണ്ടുപോയി വിവാഹം കഴിച്ചു. അവര്‍ തങ്ങ 
ളുടെ നാട്ടിലേക്കു മടങ്ങി. ബെന്യാമീന്‍ ഗോത്ര 
ക്കാര്‍ ആ സ്ഥലത്ത്‌ വീണ്ടും നഗരങ്ങള്‍ പണി 
യുകയും അവിടെ താമസിക്കുകയും ചെയ്തു. 
24അനന്തരം യിസ്രരായേല്‍ജനത വീട്ടിലേക്കു 
മടങ്ങി. അവര്‍ സ്വന്തം ഭൂമിയിലേക്കും ഗോത്ര 
ത്തിലേക്കും മടങ്ങി. 

25അക്കാലത്ത്‌ യിസ്രായേലുകാര്‍ക്ക്‌ ഒരു രാജാ 
വുണ്ടായിരുന്നില്ല. അതിനാല്‍ ഓരോരുത്തനും 
ശരിയെന്ന്‌ അവനവനു തോന്നിയതു ചെയ്തു. 








269 


രൂത്ത്‌ 


യെഹൂദയിലെ ക്ഷാമം 
പണ്ടുകാലത്ത്‌ ന്യായാധിപന്മാര്‍ ഭരിച്ചിരു 
ees: നാട്ടില്‍ ആഹാരത്തിനു ക്ഷാമമു 
ണ്ടായി. എലീമേലെക്ക്‌ എന്നു പേരായ ഒരാള്‍ 


യെഹൂദയിലെ ബേത്ത്ലേഹെം വിട്ടു. 2അയാ 
ളും അയാളുടെ ഭാര്യയും രണ്ടു പുത്രന്മാരും 
മോവാബിലെ മലമ്പ്പ ദേശത്തേക്കു പോയി. 











ഇനിയും പുത്രന്മാര്‍ എനിക്കില്ല. 12നിങ്ങള്‍ 
നിങ്ങളുടെ ഭവനങ്ങളിലേക്കു മടങ്ങിപ്പോകുക. 
ഞാന്‍ വൃദ്ധയായതിനാല്‍ എനിക്ക്‌ ഒരു 
ഭര്‍ത്താവ്‌ ഇനി ഉണ്ടാകില്ല. ഇനിയും വിവാഹം 
കഴിക്കാമെന്നു ഞാന്‍ ചിന്തിച്ചാലും എനിക്കു 
നിങ്ങളെ സഹായിക്കാനാവില്ല. ഈ രാത്രിയില്‍ 
തന്നെ ഞാന്‍ ഗര്‍ഭം ധരിച്ച്‌ രണ്ടു പുത്രന്മാരെ 








എലീമേലെക്കിനന്‍െറെ ഭാര്യയുടെ പേര്‌ 
നൊവൊമി എന്നും അയാളുടെ പുത്രന്മാരുടെ 
പേരുകള്‍ മഹ്ലോന്‍ എന്നും കില്യോന്‍ എന്നും 
ആയിരുന്നു. അവര്‍ യെഹൂദയിലെ ബേത്ത്ലേ 
ഹെമിലുള്ള എഫ്രാത്ത്കൂടുംബത്തിലെ അംഗ 
ങ്ങളായിരുന്നു. ആ കുടുംബം മലമ്്രദേശമായ 
മോവാബു ദേശത്തുചെന്ന്‌ അവിടെ താമ 
സിച്ചു. 

നാളുകള്‍ കഴിഞ്ഞപ്പോള്‍ നൊവൊമിയുടെ 
ഭര്‍ത്താവ്‌ എലീമേലെക്ക്‌ മരിച്ചു. അങ്ങനെ 
നൊവൊമിയും അവളുടെ രണ്ടു പുത്രന്മാരും 
ശേഷിച്ചു. 4പുത്രന്മാര്‍ മോവാബുദേശത്തുള്ള 
സ്ത്രീകളെ വിവാഹം കഴിച്ചു. ഒരാളിന്‍െറ 
പേര ഒര്‍പ്പാ, മറ്റേയാള്‍ രൂത്ത്‌. അവര്‍ മോവാ 
ബുദേശത്തു പത്തു വര്‍ഷത്തോളം താമസിച്ചു. 
പിന്നെ മഹ്ലോനും കില്യോനും മരിച്ചു. 
അങ്ങനെ നൊവൊമി ഭര്‍ത്താവും പുത്രന്മാരും 
നഷ്‌ടപ്പെട്ട്‌ ഏകയായി. 








നൊവൊമി മാതൃദേശത്തേക്കു മടങ്ങുന്നു 

നൊവൊമി മോവാബിലെ മലമ്പ്രദേശത്താ 
യിരുന്നപ്പോള്‍ യഹോവ തന്‍െറ ജനങ്ങളെ 
സഹായിച്ചതായി അവള്‍ കേട്ടു. യഹോവ 
യെഹൂദയിലെ ജനങ്ങള്‍ക്കു ഭക്ഷണം നല്‍കി. 
അതുകൊണ്ട നൊവൊമി മോവാബ്ദേശത്തു 
നിന്നും മടങ്ങിപ്പോരാ൯ നിശ്ചയിച്ചു. അവ 
ളുടെ പുത്രഭാര്യമാരും അവളോടൊപ്പം 
പോരാന്‍ നിശ്ചയിച്ചു. "അവര്‍ താമസിച്ചിരുന്ന 
സ്ഥലത്തുനിന്നും യെഹുദാദേശത്തേക്കു യാത്ര 
തിരിച്ചു. 

നൊവൊമി അവളുടെ പുത്രഭാര്യമാരോടു 
പറഞ്ഞു, “നിങ്ങളോരോരുത്തരും നിങ്ങളുടെ 
മാതൃഭവനത്തിലേക്കു മടങ്ങിപ്പൊയ്ക്കൊള്ളുക. 
നിങ്ങള്‍ എന്നോടും എന്‍െറ മരിച്ചുപോയ 
പുത്രന്മാരോടും വളരെ കരുണയോടെയാണ്‌ 
പെരുമാറിയത്‌. അതുകൊണ്ട്‌ യഹോവയും 
നിങ്ങളോടു കരുണകാട്ുട്ടെ. നിങ്ങള്‍ ഇരുവ 
ര്‍ക്കും ഓരോ ഭര്‍ത്താക്കന്മാരും നല്ല ഭര്‍ത്തുഭവ 
നവും ലഭിക്കട്ടെ എന്നു ഞാന്‍ യഹോവയോടു 
പ്രാര്‍ത്ഥിക്കാം.” നൊവൊമി അവരെ ചുംബി 
ച്ചു. അവര്‍ പൊട്ടിക്കരഞ്ഞു. 

10അപ്പ്പോള്‍ പുത്രഭാര്യമാര്‍ പറഞ്ഞു, “ഞ 
ങ്ങള്‍ അമ്മയോടൊത്ത്‌ അമ്മയുടെ ആളുക 
ളുടെ അടുത്തേക്കു മടങ്ങാന്‍ ആഗ്രഹിക്കുന്നു.” 

1എന്നാല്‍ നൊവൊമി പറഞ്ഞു, “വേണ്ട, 
പുത്രിമാരേ നിങ്ങള്‍ നിങ്ങളുടെ ഭവനങ്ങളി 
ലേക്കു പോകുക. നിങ്ങള്‍ എന്തിന്‌ എന്നോ 
ടൊപ്പം വരുന്നു? എനിക്കു നിങ്ങളെ സഹായി 
ക്കാനാവില്ല. നിങ്ങള്‍ക്കു ഭര്‍ത്താക്കന്മാരാകാ൯ 











പ്രസവിച്ചാലും നിങ്ങള്‍ക്കു അതു സഹായമാ 
കില്ല. 3അവര്‍ പ്രായപൂര്‍ത്തിയാകുന്നതുവരെ 
നിങ്ങള്‍ കാത്തിരിക്കേണ്ടിവരും. അത്രയും 
കാലം നിങ്ങള്‍ ഭര്‍ത്താക്കന്മാര്‍ക്കു വേണ്ടി 
കാത്തിരിക്കുന്നത്‌ എനിക്കു ദു:ഖമുണ്ടാക്കുന്നു. 
ഞാന്‍ ഇപ്പോള്‍ത്തന്നെ ദുഃഖിതയാണ്‌- 
യഹോവ ആവശ്യത്തിനു ദുഃഖങ്ങള്‍ എനിക്കു 
തന്നിട്ടുണ്ട്‌” 

14അവര്‍ വീണ്ടും പൊട്ടിക്കരഞ്ഞു. അപ്പോള്‍ 
ഒര്‍പ്പാ നൊവൊമിയെ ചുംബിച്ച്‌ അവിടെ 
നിന്നു പോയി. പക്ഷേ രൂത്ത്‌ അവളെ കെട്ടിപ്പി 
ടിച്ച്‌ അവളോടൊപ്പം തങ്ങി. 

നൊവൊമി പറഞ്ഞു, “നോക്കു, നിന്‍െറ 
ഭര്‍ത്തുസഹോദരഭാര്യ അവളുടെ ജനങ്ങളു 
ടെയും ദേവന്മാരുടെയും അടുത്തേക്കു മടങ്ങി 
പ്പോയി. അതുകൊണ്ട്‌ നീയും അതുപോലെ 
ചെയ്യുക.” 

1പക്ഷേ രൂത്ത്‌ പറഞ്ഞു, “അമ്മയെ വിട്ടു 
പോകാന്‍ എന്നെ നിര്‍ബന്ധിക്കരുത്‌! എന്‍െറ 
ജനങ്ങളുടെ അടുത്തേക്കുപോകാനും എന്നെ 
നിര്‍ബന്ധിക്കരുത്‌. ഞാന്‍ അമ്മയുടെ കൂടെ 
വരുന്നു. നീ എവിടെ പോകുന്നുവോ അവിടെ 
ഞാനും വരും. നീ ഉറങ്ങുന്നിടത്ത്‌ ഞാനും ഉറ 
ങ്ങും. നിന്‍െറ ജനം എന്‍റെയും ജനം ആയി 
രിക്കും. നിന്‍െറ ദൈവം എന്‍റെയും ദൈവം 
ആയിരിക്കും. 17നീ മരിക്കുന്നത്‌ എവിടെയോ 
അവിടെ ഞാനും മരിക്കും. നിന്നെ സംസ്കരി 
ക്കുന്നതെവിടെയോ അവിടെ ഞാനും സംസ്ക 
രിക്കപ്പെടും. എന്‍െറ ഈ ദൃഡ്നിശ്വയം ഞാന്‍ 
പാലിച്ചില്ലെങ്കില്‍ യഹോവ എന്നെ ശിക്ഷി 
ക്കട്ടെ. മരണം മാത്രമേ നമ്മെ വേര്‍പിരിക്കൂ.” 








മടങ്ങിവരവ്‌ 

18രൂത്ത്‌ തന്നോടൊപ്പം വരാന്‍ വളരെ ആഗ്ര 
ഹിക്കുന്നു എന്ന്‌ നൊവൊമിക്കു മനസ്സിലായി. 
പിന്നെ അവള്‍ തര്‍ക്കിക്കാന്‍ പോയില്ല. 
19നൊവൊമിയും രൂത്തും ബേത്ത്ലേഹെമില്‍ 
എത്തുംവരെ യാത്ര ചെയ്തു. രണ്ടു സ്ത്രീകളും 
ബേത്ത്ലേഹെമില്‍ എത്തിയപ്പോള്‍ അവരെ 
കണ്ട്‌ അവിടത്തെ ജനം ഇളകിമറിഞ്ഞു. അവര്‍ 
ഉച്ചത്തില്‍ പറഞ്ഞു, “ഇത്‌ നൊവൊമിയല്ലേ?” 

20പക്ഷേ നൊവൊമി ജനങ്ങളോടു പറഞ്ഞു, 
“എന്നെ നൊവൊമി എന്നു വിളിക്കരുത്‌, മാറാ 
എന്നു വിളിക്കു, കാരണം സര്‍വ്വശക്തനായ 
ദൈവം എന്‍െറ ജീവിതം വളരെ ദു:ഖകരമാക്കി. 
മഞാന്‍ ഇവിടെനിന്നും പോകുമ്പോള്‍ എനിക്ക്‌ 
എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ യഹോവ ഒന്നു 
മില്ലാത്തവളാക്കി എന്നെ തിരികെ കൊണ്ടുവ 
ന്നു. സര്‍വ്വശക്തനായ ദൈവം എനിക്കു ദു:ഖം 











രൂത്ത്‌ 1:22-2:19 


തന്നു, പിന്നെ എന്തിനാണ്‌ എന്നെ 
വൊമി” എന്നു വിളിക്കുന്നത്‌?” 

മാഇങ്ങനെ നൊവൊമിയും അവളുടെ പുത്ര 
ഭാര്യ രൂത്ത്‌ എന്ന മോവാബ്യസ്ത്രീയും മോവാ 
ബുദേശത്തില്‍നിന്നും മടങ്ങി വന്നു. ഈ രണ്ടു 
സ്ത്രീകളും യെഹൂദയിലെ ബേത്ത്ലേഹെമില്‍ 
യവം കൊയ്തു തുടങ്ങുന്ന കാലത്ത്‌ അവിടെ 
എത്തി. 


[73 


നൊ 


രൂത്ത്‌ ബോവസിനെ 
കാണുന്നു 

ബേത്ത്ലേഹെമില്‍ ധനികനായ ഒരാള്‍ 
PERS ബോവസ്‌ എന്നായിരുന്നു 
അയാളുടെ പേര്‍. എലീമേലെക്കിനെറ കുടുംബ 
ത്തില്‍ നിന്നുള്ള നൊവൊമിയുടെ അടുത്ത 
ബന്ധുവായിരുന്നു ബോവസ്‌. 

ഒരു ദിവസം മോവാബ്യസ്ത്രീയായ രൂത്ത്‌ 
നൊവൊമിയോടു പറഞ്ഞു, “ഞാന്‍ വയലി 
ലേക്കു പോയാലോ എന്നു വിചാരിക്കുകയാണ്‌, 
എന്നോടു ആര്‍ക്കെങ്കിലും ദയ തോന്നി ധാന്യം 
ശേഖരിക്കാന്‍ എന്നെയും കൂട്ടിയാലോ.” 

നൊവൊമി പറഞ്ഞും, “നല്ലത്‌, പൊയ്‌ 
ക്കൊള്ളൂ മകളേ.” 

അങ്ങനെ രൂത്ത്‌ വയലിലേക്കു പുറപ്പെടു. 
അവള്‍ കൊയ്ത്തുകാരുടെ പിന്നില്‍ചെന്ന്‌ 
എലീമേലെക്കിന്‍െറ കുടുംബത്തിലെ ബോവ 
സിന്‍െറ ഭാഗത്തിലുള്ള വയലില്‍നിന്ന്‌ അവള്‍ 
അവശേഷിച്ച ധാന്യം സംഭരിച്ചു പോന്നു. * 

4അവസാനം, ബോവസ്‌ ബേത്ത്ലേഹെമില്‍ 
നിന്ന്‌ വയലിലെത്തി. ബോവസ്‌ അയാളുടെ 
കൊയ്ത്തുകാരെ ആശംസിച്ചു. അയാള്‍ പറ 
ഞ്ഞു, “യഹോവ നിങ്ങളോടു കൂടെ ഉണ്ടായി 
രിക്കുട്ടെ!” പണിക്കാര്‍ മറുപടി പറഞ്ഞു: 
“യഹോവ അങ്ങയെയും അനുഗ്രഹിക്കട്ടെ!” 

ബോവസ്‌ കൊയ്ത്തുകാരുടെമേല്‍ നോട്ട 
ക്കാരനോടു ചോദിച്ചു, “ഈ യുവതി ഏതാണ്‌?” 

കൊയ്ത്തുകാരുടെ മേല്‍നോട്ടക്കാരന്‍ പറ 
ഞ്ഞു, “അവള്‍ മോവാബുദേശത്തുനിന്ന്‌ 
നൊവൊമിയോടൊപ്പം വന്ന മോവാബ്യ യുവ 
തിയാണ്‌. 1കൊയ്ത്തുകാരുടെ പിന്നാലെ 
പോയി ധാന്യം ശേഖരിച്ചു കൊള്ളട്ടെ എന്ന്‌ 
ഇന്നു വെളുപ്പിനെ വന്ന്‌ എന്നോടു ചോദിച്ചു. 
അങ്ങനെ ഈ നിമിഷംവരെ അവള്‍ ജോലി 
ചെയ്യുകയായിരുന്നു. അല്പനേരം മാത്രമേ 
അവള്‍ ആ വീട്ടില്‍ വിശ്രമിച്ചുള്ളു.” 

&അപ്പോള്‍ ബോവസ്‌ രൂത്തിനോടു പറഞ്ഞു, 
“കേള്‍ക്കു മകളേ, ഇവിടെ താമസിച്ച്‌ എന്‍െറ 
വയലിലെ ധാന്യം ശേഖരിച്ചുകൊള്ളൂ. മറ്റൊരാ 
ളുടെ വയലില്‍ പോകേണ്ട ആവശ്യം നിന 
ക്കില്ല. എന്‍െറ ദാസികളുടെ പിന്നാലെ നില്‍ 
ക്കുക. "അവര്‍ ഏതു വയലില്‍ പോകുന്നുവോ 
അവരുടെ പിന്നാലെ നീയും പോകുക. നിന്നെ 
ശല്യം ചെയ്യരുതെന്ന്‌ ഞാന്‍ യുവാക്കന്മാരോടു 
പറഞ്ഞിട്ടുണ്ട. നിനക്കു ദാഹിക്കുകയാണെ 
ങ്കില്‍ യുവാക്കന്മാര്‍ വെള്ളം കുടിക്കാനുപയോ 
ഗിക്കുന്ന പാത്രത്തില്‍നിന്ന്‌ നിനക്കും വെള്ളം 
കുടിക്കാം.” 

10അപ്പ്പോള്‍ രൂത്ത്‌ അയാളുടെ മുമ്പില്‍ ആദ 
രപൂര്‍വ്വം നമസ്കരിച്ചു. അവള്‍ ബോവസി 









































അവശേഷിച്ച ... സംഭരിച്ചുപോന്നു വിളവെടു 
പ്പിനിടയില്‍ കൃഷിക്കാരന്‍ കുറച്ചു ധാന്യം വയലി 
ലുപേക്ഷിക്കണമെന്നു നിയമമുണ്ട്‌. പാവപ്പെട്ട 
വര്‍ക്കു പെറുക്കിയെടുത്തു ഭക്ഷിക്കാനാണിത്‌. 
ലേവ്യ. 19:9; 23:22. 











270 


നോടു പറഞ്ഞു, “ഞാന്‍ അന്യദേശക്കാരിയാ 
യിട്ടും അങ്ങ്‌ എന്നെ ശ്രദ്ധിക്കുകയും എന്നോടു 
കരുണ കാണിക്കുകയും ചെയ്യുന്നതില്‍ എനിക്ക്‌ 
അത്ഭുതം തോന്നുന്നു.” 

1ബോവസ്‌ ഉത്തരം പറഞ്ഞു, “നീ നിന്‍െറ 
ഭര്‍ത്തുമാതാവായ നൊവൊമിക്കു ചെയ്ത 
എല്ലാ സഹായങ്ങളെക്കുറിച്ചും എനിക്കറിയാം. 
നിന്‍െറ ഭര്‍ത്താവ്‌ മരിച്ചു കഴിഞ്ഞിട്ടും നീ 
അവളെ സഹായിച്ചു എന്നതും എനിക്കറിയാം. 
നീ നിന്‍െറ അപ്പനേയും അമ്മയേയും ജന്മദേശ 
ത്തെപ്പോലും ഉപേ ക്ഷിച്ചാണ്‌ ഈ ദേശത്തു 
വന്നിരിക്കുന്നത്‌ എന്നും എനിക്കറിയാം. ഈ 
ദേശത്തെ ആരെയും നിനക്കറിയില്ല. എന്നിട്ടും 
നീ നൊവൊമിയോടൊപ്പം ഇവിടെ വന്നു. 
12നി൯ന്‍െറെ സദ്പ്രവര്‍ത്തികള്‍ക്ക്‌ യഹോവ 
നിനക്കു പ്രതിഫലം തരും. യിസ്രായേലിന്‍െറ 
ദൈവം നിനക്ക്‌ പൂര്‍ണ്ണ പ്രതിഫലം തരും. നീ 
രക്ഷയ്ക്കുവേണ്ടി എത്തിയിരിക്കുന്നത്‌ അവ 
ന്‍െറ അടുത്താണ്‌. അവന്‍ നിന്നെ സംരക്ഷി 
ക്കും.” 

13അപ്പോള്‍ രൂത്ത്‌ പറഞ്ഞു, “പ്രഭോ അങ്ങ്‌ 
എന്നോടു വളരെയധികം കരുണ കാണിക്കുന്നു. 
ഞാന്‍ വെറും ഒരു ദാസിയാണ്‌. അങ്ങയുടെ 
സ്വന്തം ദാസിമാരില്‍ ഒരുവള്‍ക്കു തുല്യപോലു 
മല്ല ഞാന്‍ പക്ഷേ അങ്ങ്‌ എന്നോടു കാരുണ്യ 
ത്തോടെ സംസാരിക്കുകയും സാന്ത്വനിപ്പിക്കു 
കയും ചെയ്തു.” 

14ഭക്ഷണസമയത്ത്‌ ബോവസ്‌ അവളോടു 
പറഞ്ഞു, “ഇവിടെ വന്നു ഞങ്ങളുടെ അപ്പം 
കഴിക്കൂ. നിന്‍െറ അപ്പം ഞങ്ങളുടെ വിന്നാഗി 
രിയില്‍ മുക്കുക.” 

അപ്പോള്‍ അവള്‍ കൊയ്ത്തുകാരുടെ അടു 
ക്കല്‍ ഇരുന്നു. ബോവസ്‌ .അവശക്കു വറുത്ത 
ധാന്യം കൊടുത്തു. രൂത്ത്‌ മതിയാകുവോളം 
ഭക്ഷിച്ച്‌ കുറച്ചു മിച്ചം വച്ചു. അവള്‍ അവിടെ 
നിന്നും എഴുന്നേറ്റ്‌ ജോലി ചെയ്യാന്‍ പുറപ്പെട്ടു. 
അപ്പോള്‍ ബോവസ്‌ തന്‍െറ ജോലിക്കാരോടു 
പറഞ്ഞു, “അവള്‍ കുറ്റകള്‍ക്കിടയിലും ധാന്യം 
പെറുക്കട്ടെ. അവളെ തടയരുത്‌. 1അവളുടെ 
ജോലി എളുപ്പമാക്കാന്‍ ധാന്യത്തിന്‍െറ തലപ്പു 
തന്നെ അവള്‍ക്കായി ഇട്ടുകൊടുത്തേക്കുക. 
അവള്‍ ആ ധാന്യവും പെറുക്കട്ടെ. നിര്‍ത്ത്‌ 
എന്ന്‌ അവളോടു പറയരുത്‌.” 























നൊവൊമി ബോവസിനെക്കുറിച്ചു 
കേള്‍ക്കുന്നു 

17സന്ധ്യയാകുവോളം രൂത്ത്‌ വയലില്‍ പണി 
ചെയ്തു. പിന്നെ അവള്‍ വയ്ക്കോലില്‍നിന്ന്‌ 
ധാന്യങ്ങള്‍ വേര്‍തിരിച്ചെടുത്തു. ഏകദേശം 
അരപ്പറ യവം ഉണ്ടായിരുന്നു. 18രൂത്ത്‌ അതും 
എടുത്തുകൊണ്ട്‌ അവളുടെ ഭര്‍ത്തുമാതാവിനെ 
കാണിക്കാന്‍ നഗരത്തിലേക്കു പോയി. അവള്‍ 
മിച്ചം വച്ചിരുന്ന ഉച്ചഭക്ഷണവും ഭര്‍ത്തുമാതാ 
വിനു കൊടുത്തു. 

19അവളുടെ ഭര്‍ത്തുമാതാവ്‌ അവളോടു ചോ 
ദിച്ചു, “എവിടെനിന്നാണ്‌ ഇത്രയും ധാന്യം നീ 
ശേഖരിച്ചത്‌? എവിടെയാണ്‌ നീ ജോലി 
ചെയ്തത്‌? നിന്നെ ശ്രദ്ധിച്ച മനുഷ്യന്‍ അനുഗ്ര 
ഹിക്കപ്പെടട്ടെ!” 

അപ്പോള്‍ രൂത്ത്‌ ആരുടെ കൂടെയാണു താന്‍ 
ജോലി ചെയ്തത്‌ എന്ന്‌ അവളോടു പറഞ്ഞു. 
അവള്‍ പറഞ്ഞു, “ഞാന്‍ ബോവസ്‌ എന്നു 
പേരുള്ള ഒരാളുടെ കൂടെയാണ്‌ ജോലി 


Vy 9 


ചെയ്തത്‌. 





271 


നൊവൊമി തന്‍െറ പുത്രഭാര്യയോടു പറ 
ഞ്ഞു, “യഹോവ അയാളെ അനുഗ്രഹിക്കട്ടെ! 
മരിച്ചവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും 
നേര്‍ക്കു അവന്‍ ദയ കാണിക്കുന്നു.” 2വീണ്ടും 
നൊവൊമി അവളുടെ പുത്രഭാര്യയോടു പറ 
ഞ്ഞു, “ബോവസ്‌ നമ്മുടെ സംരക്ഷകരില്‍ ഒരാ 
ളാണ്‌. ബോവസ്‌ നമ്മുടെ അടുത്ത ബന്ധുക്ക 
ഒഓില്‍ ഒരാളാണ്‌.” 

2അപ്പോള്‍ രൂത്ത്‌ പറഞ്ഞു, “ബോവസ്‌ 
എന്നോടു പറഞ്ഞിട്ടുണ്ട്‌ തിരിച്ചു ചെന്ന്‌ അവി 
ടെത്തന്നെ ജോലി ചെയ്യാന്‍. കൊയ്ത്തു കഴി 
യുവോളം അയാളുടെ ജോലിക്കാരുടെയടുത്ത്‌ 
ഞാന്‍ ജോലി ചെയ്തുകൊള്ളാന്‍ ബോവസ്‌ 
എന്നോടു പറഞ്ഞു.” 

2അപ്പോള്‍ നൊവൊമി പുത്രഭാര്യയായ 
രൂത്തിനോടു പറഞ്ഞു, “അയാളുടെ ദാസിമാ 
രുടെ കൂടെ ജോലി ചെയ്യുന്നത്‌ നല്ലതാണ്‌. 
മറ്റു വയലുകളിലാണെങ്കില്‍ ആണുങ്ങളാരെ 
ങ്കിലും നിന്നെ ശല്യം ചെയ്യും.” 23അങ്ങനെ 
രൂത്ത്‌ ബോവസിനന്‍െറ ദാസിമാരുടെ കൂടെ 
ജോലി ചെയ്തു. യവത്തിന്‍െറ കൊയ്ത്തു 
കാലം കഴിയുന്നതുവരെ ധാന്യം ശേഖരിച്ചു. 
ഗോതമ്പിന്‍െറ കൊയ്ത്തുകാലവും കഴിയുന്ന 
തുവരെ അവള്‍ അവിടെ ജോലി ചെയ്തു. 
രൂത്ത്‌ അവളുടെ ഭര്‍ത്തൃമാതാവിന്‍െറയൊപച്പം 
ജീവിതം തുടര്‍ന്നു. 








മെതിക്കളം 
വ ാള്‍ ഭര്‍ത്തുമാതാവായ നൊവൊമി 
രൂത്തിനോടു പറഞ്ഞു, “മകളേ, ഞാന്‍ നിന 


ക്കുവേണ്ടി ഒരു ഭര്‍ത്താവിനെയും ഒരു നല്ല 
ഭവനവും അന്വേഷിക്കട്ടെ. അത്‌ നിനക്കു 
നന്മയേ വരുത്തു. ബോവസ്‌ ശരിയായ ഒരുവ 
നായിരിക്കും. ബോവസ്‌ നമ്മുടെ അടുത്ത 
ബന്ധുവും ആണ്‌. നീ അയാളുടെ ദാസിമാരുടെ 
കൂടെയാണ്‌ ജോലി ചെയ്യുന്നത്‌. ഇന്നു രാത്രി 
അയാള്‍ മെതിക്കളത്തില്‍ ഉണ്ടാകും. പോയി 
കുളിച്ച്‌ വസ്ത്രം ധരിക്കുക. ഒരു നല്ല വസ്ത്രം 
ധരിച്ച്‌ മെതിക്കളത്തിലേക്കു പോകുക. ബോവ 
സിന്‍ അത്താഴം കഴിയുവോളം അയാള്‍ 
നിന്നെ കാണരുത്‌. 4അത്താഴത്തിനുശേഷം 








രൂത്ത്‌ 2:20-4:1 


മേല്‍ വിരിക്കൂ. അങ്ങാകുന്നു എന്‍െറ രക്ഷകന്‍.” 
10അപ്പ്പോള്‍ ബോവസ്‌ പറഞ്ഞു, “യഹോവ 
നിന്നെ അനുഗ്രഹിക്കട്ടെ മകളേ. നീ എന്നോടു 
വളരെ കരുണ കാണിച്ചിരിക്കുന്നു. നീ നൊവൊ 
മിയോടു ആദ്യം കാണിച്ച കരുണയേക്കാള്‍ 
അധികം കരുണ എന്നോടു ഇപ്പോള്‍ കാണിച്ചി 
രിക്കുന്നു. നിനക്ക്‌ വിവാഹം കഴിക്കാന്‍ ധനി 
കനോ ദിരദ്രനോ ആയ ഒരു യുവാവിനെ വേണ 
മെങ്കില്‍ തിരക്കാമായിരുന്നു. പക്ഷേ നീ അതു 
ചെയ്തില്ല. 1എനന്‍െറ മകളെ, നീ പേടിക്കേണ്ട. 
നീ പറയുന്നതെല്ലാം ഞാന്‍ ചെയ്യും. നിന്‍െറ 
പട്ടണത്തിലുള്ള എല്ലാവര്‍ക്കും അറിയാം നീ 
ഒരു നല്ല സ്ത്രീയാണെന്ന്‌. 2ഞാ൯ന്‍ നിന്‍െറ 
അടുത്ത ബന്ധുവാണെന്നതും സത്യമാണ്‌. 
എന്നാല്‍ എന്നെക്കാള്‍ അടുത്ത മറ്റൊരു ബന്ധു 
ഇവിടെയുണ്ട്‌. 13ഈ രാത്രി ഇവിടെ കഴിയുക. 
അയാള്‍ക്ക്‌ നിന്നെ സഹായിക്കാനാകുമോ 
എന്ന്‌ നമുക്കു രാവിലെ കാണാം. അയാള്‍ 
നിന്നെ സഹായിക്കാന്‍ തീരുമാനിച്ചാല്‍ അതു 
തന്നെയാണ്‌ നല്ലത്‌. അയാള്‍ നിന്നെ സഹായി 
ക്കുവാന്‍ വിസമ്മതിക്കുകയാണെങ്കില്‍ ജീവി 
ക്കുന്ന യഹോവയാണെ, ഞാന്‍ വാക്കു തരുന്നു, 
ഞാന്‍ നിന്നെ വിവാഹം കഴിക്കുകയും എലീമേ 
ലെക്കിന്‍െറെ വസ്തു നിനക്കായി വിലയ്ക്കു 
വാങ്ങുകയും ചെയ്യും. അതുകൊണ്ട്‌ പ്രഭാതം 
വരെ ഇവിടെ കിടന്നുകൊള്ളുക.” 

14അങ്ങനെ രൂത്ത്‌ പ്രഭാതംവരെ ബോവ 
സിനന്‍െറെ കാല്‍ക്കല്‍ കിടന്നു. പ്രഭാതത്തില്‍ ഇരു 
ട്ടായിരുന്നപ്പോള്‍ത്തന്നെ, ആളുകള്‍ക്കു പരസ്‌ 
പരം തിരിച്ചറിയാന്‍ കഴിയുന്നതിനു മുമ്പേ 
തന്നെ അവള്‍ ഉണര്‍ന്നു. 

ബോവസ്‌ അവളോടു പറഞ്ഞു, “നീ കഴി 
ഞ്ഞ രാത്രി എന്‍െറ അടുത്തു വന്നത്‌ നമുക്കു 
രഹസ്യമായി വയ്ക്കാം.” 13ബോവസ്‌ തുടര്‍ന്നു, 
“നിന്‍െറ മേലങ്കി ഇവിടെ കൊണ്ടുവന്ന്‌ നിവര്‍ 
ത്തു പിടിക്കൂ.” 

അപ്പോള്‍ രൂത്ത്‌ അവളുടെ മേലങ്കി നിവര്‍ത്തു 
പിടിക്കുകയും ബോവസ്‌ ഏകദേശം ഒരു പറ 
ധാന്യം അവളുടെ ഭര്‍ത്തുമാതാവായ നൊവൊ 
മിക്ക്‌ സമ്മാനമായി കൊടുക്കുകയും ചെയ്തു. 
ബോവസ്‌ അത്‌ പൊതിഞ്ഞു കെട്ടി അവളുടെ 























അയാള്‍ വിശ്രമിക്കാന്‍ പോകും. അയാള്‍ എവി 
ടെയാണ്‌ കിടക്കാന്‍ പോകുന്നതെന്ന്‌ ശ്രദ്ധി 
ക്കുക. അവിടെപോയി അയാളുടെ കാലിലെ 
പുതപ്പ്‌ പൊക്കുക. അതിനുശേഷം അവിടെ 
ബോവസിനോടൊലപ്പം കിടക്കുക. നീ എന്തു 
ചെയ്യണമെന്ന്‌ അയാള്‍ പറഞ്ഞുതരും. 

ടഅപ്പോള്‍ രൂത്ത്‌ പറഞ്ഞു, “അമ്മ പറഞ്ഞതു 
പോലെ ഞാന്‍ ചെയ്യാം.” 

അപ്രകാരം രൂത്ത്‌ മെതിക്കളത്തിലേക്കു 
പോയി. അവളുടെ ഭര്‍ത്തുമാതാവ്‌ പറഞ്ഞതു 
പോലെയെല്ലാം അവള്‍ ചെയ്തു. 7തീനും 
കുടിയും കഴിഞ്ഞപ്പോള്‍ ബോവസിനു തൃപ്തി 
യായി. ബോവസ്‌ യവക്കൂനയുടെ അരികില്‍ 
പോയി കിടന്നു. അപ്പോള്‍ രൂത്ത്‌ നിശബ്ദ 
യായി ചെന്ന്‌ അയാളുടെ കാലിലെ പുതപ്പ്‌ 
മാറ്റി. രൂത്ത്‌ അയാളൂടെ കാലിനടുത്തു കിടന്നു. 

*പാതിരാവായപ്പോള്‍ ബോവസ്‌ ഉറക്ക 
ത്തില്‍നിന്ന്‌ ഉണര്‍ന്നു. ഒരു സ്ത്രീ തന്‍െറ 
പാദത്തിനടുത്തു കിടക്കുന്നതു കണ്ട്‌ അയാള്‍ 
അത്ഭുതപ്പെട്ടു. ബോവസ്‌ ചോദിച്ചു, “നീ 
ആരാണ്‌?” 

അവള്‍ പറഞ്ഞു, “ഞാന്‍ അങ്ങയുടെ ദാസി 
യായ രൂത്താണ്‌. അങ്ങയുടെ പുതച്ച്‌ എന്‍െറ 








ചുമലില്‍ വച്ചുകൊടുത്തു. പിന്നീട്‌ അയാള്‍ 
പട്ടണത്തിലേക്കു പോയി. 

6രൂത്ത്‌ അവളുടെ ഭര്‍ത്തുമാതാവായ 
നൊവൊമിയുടെ ഭവനത്തിലേക്കു പോയി. 
നൊവൊമി വാതില്‍ക്കല്‍ വന്നു ചോദിച്ചു, 
“ആരാണവിടെ?” രൂത്ത്‌ ഭവനത്തിനകത്തു 
കയറി, ബോവസ്‌ അവള്‍ക്കു വേണ്ടി ചെയ്ത 
തെല്ലാം നൊവൊമിയോടു പറഞ്ഞു. 7അവള്‍ 
പറഞ്ഞു, “ബോവസ്‌ ഈ യവം എന്‍െറ കയ്യില്‍ 
തന്നത്‌ അമ്മയ്ക്കൊരു സമ്മാനമായിട്ടാണ്‌. 
ഞാന്‍ വെറും കയ്യോടെ വീട്ടിലേക്കു പോകണ്ട 
എന്ന്‌ ബോവസ്‌ എന്നോടു പറഞ്ഞു.” 

18 നൊവൊമി പറഞ്ഞു, “മകളേ, സംഗതിക 
ളെങ്ങനെയാകുമെന്ന്‌ അറിയുംവരെ നീ ക്ഷമ 
യോടെ കാത്തിരിക്കുക. താന്‍ ചെയ്യുന്ന ഈ 
കാര്യം തീര്‍ത്തല്ലാതെ ബോവസ്‌ വിശ്രമിക്കു 
കയില്ല. ഈ ദിവസം അവസാനിക്കുന്നതിനു 
മുമ്പ്‌ സംഗതി എന്തായി എന്ന്‌ നമുക്കറിയാന്‍ 
പറ്റും.” 























ബോവസും ബന്ധുവും 
നഗരവാതില്‍ക്കല്‍ ജനം കൂടുന്നയിടത്തേ 
ക്കു ബോവസ്‌ പോയി. ബോവസ്‌ മുമ്പു 


രൂത്ത്‌ 4:2-22 


സൂചിപ്പിച്ച ഉറ്റബന്ധു കടന്നു പോകുന്നതു 
വരെ അയാള്‍ അവിടെ ഇരുന്നു. ബോവസ്‌ 
അയാളോടു പറഞ്ഞു, “ഇവിടെ വന്ന്‌ ഇരിക്കൂ 
സ്നേഹിതാ!” 

2ബോവസ്‌ കുറെ സാക്ഷികളെയും വിളിച്ചു 
കൂട്ടി. ബോവസ്‌ വിളിച്ചു കൂട്ടിയത്‌ പട്ടണ 
ത്തിലെ മൂപ്പന്മാരില്‍ പത്തു പേരെ ആയിരുന്നു. 
അയാള്‍ അവരോടു പറഞ്ഞു, “ഇവിടെ ഇരി 
ക്കു” അവര്‍ അവിടെ ഇരുന്നു. 

അപ്പോള്‍ ബോവസ്‌ ഉറ്റബന്ധുവിനോടു 
പറഞ്ഞു, “നൊവൊമി മോവാബുദേശത്തു 
നിന്ന്‌ മടങ്ങി വന്നിട്ടുണ്ട്‌. അവള്‍ നമ്മുടെ 
ബന്ധുവായ എലീമേലെക്കിന്‍െറെ വക ഭൂമി 
വില്‍ക്കുകയാണ്‌. ഇവിടുത്തെ ജനങ്ങളുടെയും 
എന്‍െറ ജനത്തിലെ മൂപ്പന്മാരുടെയും മുമ്പില്‍ 
വച്ച്‌ ഇതു നിന്നെ അറിയിക്കണമെന്ന്‌ ഞാന്‍ 
തീരുമാനിച്ചു. നീ അത്‌ വീണ്ടെടുക്കുന്നെങ്കില്‍ 
വീണ്ടെടുക്കുക! നീ വീണ്ടെടുക്കാന്‍ ഉദ്ദേശിക്കു 
ന്നില്ലെങ്കില്‍ എന്നോടു പറയുക. എനിക്ക 
റിയാം, നീ കഴിഞ്ഞാല്‍ ആ ഭൂമി വീണ്ടെടു 
ക്കേണ്ട അടുത്തയാള്‍ ഞാനാണ്‌. നീ ആ ഭൂമി 
വിലയ്ക്കു പാങ്ങുന്നില്ലെങ്കില്‍ ഞാന്‍ വാങ്ങാം.” 

ബോവസ്‌ വീണ്ടും പറഞ്ഞു, “നൊവൊ 
മിയില്‍നിന്ന്‌ ആ ഭൂമി വാങ്ങുകയാണെങ്കില്‍ 














272 


ത്തില്‍നിന്നും അറ്റുപോകുകയില്ല. നിങ്ങളാണ്‌ 
ഇതിനെല്ലാം സാക്ഷികള്‍.” 

1അങ്ങനെ നഗരവാതില്‍ക്കല്‍ ഉണ്ടായിരുന്ന 
എല്ലാ ജനങ്ങളും മൂപ്പന്മാരും അതിന്‌ സാക്ഷി 
കളായി. അവര്‍ പറഞ്ഞു, 

“യഹോവ നിന്‍െറ ഭവനത്തിലേക്കു വരുന്ന 
ഈ സ്ത്രീയെ, യിസ്രായേലിന്‍റെ ഭവനം നിര്‍ 
മ്മിച്ച റാഹേലിനെയും ലേയയേയുംപോലെ 
ആക്കട്ടെ. നീ എഫ്രാത്തയില്‍ മേധാശക്തിയു 
ള്ളവനും ബേത്ത്ലേഹെമില്‍ പ്രശസ്തനും 
ആയി ഭവിക്കട്ടെ! 

12താമാര്‍ യെഹൂദയുടെ പുത്രന്‍ ഫേരെസിന്‌ 
ജന്മം നല്‍കി. അങ്ങനെ അവന്‍െറ കുടുംബം 
മഹത്തരമാകുകയും ചെയ്തു. അതുപോലെ 
തന്നെ രൂത്തിലൂടെ യഹോവ നിനക്കും അനേ 
കം സന്താനങ്ങളെ നല്‍കട്ടെ. അങ്ങനെ നിന്‍െറ 
കുടുംബവും മഹത്തരമാകട്ടെ.” 

13അങ്ങനെ ബോവസ്‌ രൂത്തിനെ വിവാഹം 
കഴിച്ചു. യഹോവ അവള്‍ക്കു ഗര്‍ഭം നല്‍കു 
കയും ഒരു പുത്രനെ കൊടുക്കുകയും ചെയ്തു. 
14അപ്പോള്‍ പട്ടണത്തിലെ സ്ത്രീകള്‍ നൊവൊ 
മിയോടു പറഞ്ഞു, 

“നിനക്ക്‌ ഈ കുഞ്ഞിനെ തന്ന യഹോവ 
വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഇവന്‍ യിസ്ധ്രായേ 








മരിച്ചവന്‍െറ ഭാര്യയായ രൂത്ത്‌ എന്ന വിധവ 
യായ മോവാബ്യസ്ത്രീയെ നിനക്കു ഭാര്യ 
യായി ലഭിക്കും. രൂത്തിന്‌ ഒരു കുട്ടിയുണ്ടാകു 
മ്പോള്‍ ഭൂമി ആ കുട്ടിക്കു ലഭിക്കും. അങ്ങനെ 
ആ ഭൂമി മരിച്ചയാളുടെ കുടുംബത്തില്‍ തന്നെ 
നിലനില്‍ക്കും.” 

റ്റബന്ധു ഉത്തരം പറഞ്ഞു, “എനിക്ക്‌ ആ 
സ്ഥലം വീണ്ടെടുക്കാനാവില്ല. സ്ഥലം എന്‍റ 
താകുമായിരിക്കാം. പക്ഷേ അത്‌ വിലയ്ക്കു 
വാങ്ങാനെനിക്കാവില്ല. ഞാന്‍ അതു ചെയ്‌ 
താല്‍ എനിക്ക്‌ എന്‍െറ സ്വന്തം ഭൂമി നഷ്ടപ്പെ 
ടും. അതിനാല്‍ നീ ആ ഭൂമി വാങ്ങുക.” 7പഴ 
യകാലത്ത്‌ യിസ്രായേലില്‍ ഒരാചാരം ഉണ്ടായി 
രുന്നു. ആളുകള്‍ ഭൂമി വാങ്ങുകയോ വീണ്ടെടു 
ക്കുകയോ ചെയ്യുമ്പോള്‍, ഒരാള്‍ തന്‍െറ 
ചെരുപ്പ്‌ ഈരി മറ്റേയാള്‍ക്ക്‌ കൊടുക്കണം. ഇതാ 
യിരുന്നു അവരുടെ ക്രയവിക്രയത്തിനുള്ള 
തെളിവ്‌.) “അതുകൊണ്ട്‌ ഉറ്റബന്ധു പറഞ്ഞു, 
“വസ്തു വിലയ്ക്കു വാങ്ങൂ.” അയാള്‍ തന്‍െറ 
ചെരുപ്പൂരി ബോവസിനു നല്‍കി. 

9അപ്പോള്‍ ബോവസ്‌ അവിടെ കൂടിയിരുന്ന 
മൂപ്പന്മാരോടും മറ്റെല്ലാവരോടുമായി പറഞ്ഞു, 
“നൊവൊമിയുടെ കയ്യില്‍നിന്ന്‌, എലീമേ 
ലെക്ക്‌, കില്യോന്‍, മഹ്ലോന്‍ എന്നിവര്‍ക്കുള്ള 
തെല്ലാം ഞാന്‍ വാങ്ങാന്‍ പോകുന്നു എന്നതിന്‌ 
നിങ്ങള്‍ സാക്ഷികളാകുന്നു. 1%രൂത്തിനെ ഭാര്യ 
യായും ഞാന്‍ വാങ്ങുന്നു. മരിച്ചയാളുടെ 
സ്വത്ത്‌ അയാളുടെ കുടുംബത്തില്‍ തന്നെ നില 
നില്‍ക്കുന്നതിനു വേണ്ടിയാണ്‌ ഞാന്‍ ഇങ്ങനെ 
ചെയ്യുന്നത്‌. ഈ ഇടപാടിലൂടെ മരിച്ചവന്റെ 
പേര്‍ അയാളുടെ കുടുംബത്തില്‍ നിന്നും ദേശ 











ലില്‍ പ്രസിദ്ധനാകും. 

15ഈ കുഞ്ഞ്‌ നിനക്ക്‌ വീണ്ടും ജീവിതം തരും! 
വാര്‍ദ്ധകൃത്തില്‍ നിന്നെ ശുശ്രൂഷിക്കും. നിന്‍െറ 
പുത്രഭാര്യയാണല്ലോ ഇവനെ പ്രസവിച്ചത്‌. 
അവള്‍ നിനക്കു വേണ്ടിയാണ്‌ ഈ കുട്ടിയെ 
പ്രസവിച്ചത്‌. അവള്‍ നിന്നെ സ്നേഹിക്കുന്നു. 
ഏഴു പുത്രന്മാരെക്കാള്‍ ഇവള്‍ നിനക്ക്‌ ഉത്തമ 


ക 


യാണ. 








1 നൊവൊമി കുഞ്ഞിനെ തന്‍െറ കരങ്ങളില്‍ 
എടുക്കുകയും അവന്‍െറ ഉത്തരവാദിത്വം ഏറ്റെ 
ടുക്കുകയും ചെയ്തു. 17അയല്‍ക്കാര്‍ അവന്‍ 
പേരിട്ടു. ആ സ്ത്രീകള്‍ പറഞ്ഞു, “ഈ കുഞ്ഞ്‌ 
നൊവൊമമിക്ക്‌ വേണ്ടി പിറന്നതാണ്‌.” അയല്‍ 
ക്കാരികള്‍ ഓബേദ്‌ എന്ന്‌ അവന്‍ പേരിട്ടു. 
യിശ്ലായിയുടെ പിതാവായിരുന്നു ഓബേദ്‌. 
ദാവീദിന്‍ പിതാവായിരുന്നു യിശ്ശായി. 





രൂത്തും ബോവസിന്‍െറ കുടുംബവും 

18ഫെരെസിന്‍െറ കുടുംബചരിത്രം ഇതാണ്‌: 

ഫേരെസ്‌ ഹെസ്ധ്രോനന്‍െറ പിതാവായിരുന്നു. 

19ഹെസ്്രോന്‍ രാമിന്‍െറ പിതാവായിരുന്നു. 
രാം അമ്മീനാദാബിന്‍െറ പിതാവായിരുന്നു. 

20അമ്മീനാദാബ്‌ നഹശോന്‍െറ പിതാവാ 
യിരുന്നു. നഹശോന്‍ സല്‍മോനന്‍െറ പിതാവാ 
യിരുന്നു. 

2സല്‍മോന്‍ ബോവസിനന്‍െറ പിതാവായി 
രുന്നു. ബോവസ്‌ ഓബേദിന്‍െറ പിതാവായി 
രുന്നു. 

മാഓബേദ്‌ യിഗ്ലായിയുടെ പിതാവായിന്നു. 
യിഗ്ശായി ദാവീദിന്‍റെ പിതാവായിരുന്നു. 














273 


1 ശമൂവേല്‍ 


എല്‍ക്കാനയും കുടുംബവും ശീലോവില്‍ 
ആരാധന നടത്തുന്നു 

എഫ്രയീമിലെ കുന്നിന്‍പ്രദേശത്ത്‌ രാമ 
യില്‍ നിന്നുള്ള എല്‍ക്കാനാ എന്നൊരാള്‍ 
ജീവിച്ചിരുന്നു. സൂഫ്‌ കുടുംബക്കാരനായിരുന്നു 
എല്‍ക്കാനാ. യെരോഹാമിനന്‍െറ പുത്രനായിരു 
ന്നു അവന്‍. എലീഹൂവിന്‍െറ പുത്രനായിരുന്നു 
യെരോഹാം. എലീഹൂ തോഹൂവിനന്‍െെറ പുത്രന്‍. 
എഫ്രയീംഗോത്രത്തിലെ സൂഫിനന്‍െറ പുത്രനാ 
യിരുന്നു തോഹു. 

എല്‍ക്കാനയ്ക്ക്‌ രണ്ടു ഭാര്യമാരുണ്ടായിരുന്നു. 
ഒരു ഭാര്യയുടെ പേര്‍ ഹന്നാ എന്നും മറ്റേ 
ഭാര്യയുടെ പേര്‍ പെനിന്നാ എന്നുമായിരുന്നു. 
പെനിന്നയ്ക്കു കുട്ടികളുണ്ടായിരുന്നു. ഹന്ന 
യ്ക്കു കുട്ടികളുണ്ടായിരുന്നില്ല. 

3എല്ലാ വര്‍ഷവും എല്‍ക്കാനാ തന്‍െറ പട്ടണ 
മായ രാമയില്‍നിന്നും ശീലോവിലേക്കു 
പോകും. അവിടെയായിരുന്നു എല്‍ക്കാനാ സര്‍ 
വൃശക്തനായ യഹോവയെ ആരാധിച്ചിരുന്നതും 











ഹന്നയുടെ പ്രാര്‍ത്ഥന 

തിന്നുകയും കുടിക്കുകയും ചെയ്തതിനു 
ശേഷം ഹന്നാ എഴുന്നേറ്റു പ്രാര്‍ത്ഥിക്കാന്‍ 
പോയി. യഹോവയുടെ വിശുദ്ധമന്ദിരത്തി 
ന്‍റെ കവാടത്തിനരികിലായി പുരോഹിത 
നായ ഏലി ഇരിപ്പുണ്ടായിരുന്നു. 10ഹന്നാ വള 
രെ ദു:ഖിതയായിരുന്നു. യഹോവയോടു പ്രാര്‍ 
ത്ഥിക്കവേ അവള്‍ വല്ലാതെ കരഞ്ഞു. 1അവള്‍ 
ദൈവത്തിന്‌ ഒരു നേര്‍ച്ച നേര്‍ന്നു. അവള്‍ 
പറഞ്ഞു, “സര്‍വ്വശക്തനായ യഹോവേ, 
ഞാനെത്ര ദുഃഖിതയാണെന്നു കണ്ടാലും. 
എന്നെ മറക്കരുതേ. അങ്ങ്‌ എനിക്കൊരു പുത്ര 
നെ തന്നാല്‍ ഞാനവനെ നിനക്കു സമര്‍പ്പി 
ക്കം. അവന്‍ ഒരു നാസീര്‍ വ്രതക്കാരനായി 
രിക്കും. അവന്‍ വീഞ്ഞോ മദ്യമോ കഴിക്കില്ല. 
ആരും അവന്‍െറ തലമുടി ഒരിക്കലും വെട്ടുകയു 
മില്ല. 

12ഹന്നാ വളരെ നേരം യഹോവയോടു പ്രാര്‍ 
ത്ഥിച്ചു. ഹന്നാ പ്രാര്‍ത്ഥിച്ചുകൊണ്ടിരിക്കവേ 

















അവനു ബലികളര്‍പ്പിച്ചിരുന്നതും. ശീലോവി 
ലായിന്നു ഹൊഫ്നിയും ഫീനെഹാസും 
യഹോവയുടെ പുരോഹിതന്മാരായി സേവി 
ച്ചിരുന്നത്‌. ഏലിയുടെ പുത്രന്മാരായിരുന്നു 
ഹൊഫ്‌നിയും ഫീനെഹാസും. എല്‍ക്കാനാ 
ബലിയര്‍പ്പിച്ചപ്പോഴൊക്കെ ഭക്ഷണത്തിന്‍റെ 
ഒരു വീതം അവന്‍ തന്‍െറ പത്നിയായ പെനി 
ന്നയ്ക്കും നല്‍കിയിരുന്നു. പെനിന്നയുടെ കൂട്ടി 
കള്‍ക്കും അവന്‍ അതിന്‍െറ പങ്കു നല്‍കിയി 
രുന്നു. ടഹന്നയ്ക്കും ഒരു തുല്യപങ്ക്‌ എല്‍ക്കാനാ 
നല്‍കിയിരുന്നു. ഹന്നയ്ക്കു കുട്ടികളുണ്ടാകാന്‍ 
യഹോവ അനുഗ്രഹിച്ചില്ലെങ്കില്‍പ്പോലും എല്‍ 
ക്കാനാ അങ്ങനെ ചെയ്തു. താന്‍ യഥാര്‍ത്ഥ 
ത്തില്‍ സ്നേഹിച്ച ഭാര്യ ഹന്നാ ആയിരുന്നു 
എന്നതാണ്‌ അവന്‍ അങ്ങനെ ചെയ്യുവാന്‍ 
കാരണം. 








പെനിന്നാ ഹന്നയെ പ്രകോപിപ്പിക്കുന്നു 

പെനിന്നാ എല്ലായ്പ്പോഴും ഹന്നയെ 
വല്ലാതെ പ്രകോപിപ്പിക്കുകയും മുഷിപ്പിക്കു 
കയും ചെയ്തു. ഹന്നയ്ക്കു കുട്ടികളുണ്ടാകാ 
ത്തതു കൊണ്ടാണ്‌ പെനിന്നാ അങ്ങനെ ചെയ്‌ 
തിരുന്നത്‌. 7എല്ലാ വര്‍ഷവും അങ്ങനെ തന്നെ 
സംഭവിച്ചു. അവര്‍ ശീലോവില്‍ യഹോവ 
യുടെ ആലയത്തില്‍ പോകുമ്പോഴൊക്കെ 
ഹന്നാ മുഷിഞ്ഞിരുന്നു. ഒരു ദിവസം എല്‍ 
ക്കാനാ ബലിയര്‍പ്പിക്കുകയായിരുന്നു. ഹന്നാ 
വ്യസനിക്കുകയും കരയാന്‍ തുടങ്ങുകയും 
ചെയ്തു. ഹന്നാ ഒന്നും കഴിക്കുന്നുണ്ടായിരു 
ന്നില്ല. 8അവളുടെ ഭര്‍ത്താവായ എല്‍ക്കാനാ 
അവളോടു പറഞ്ഞു, “ഹന്നാ, നീയെന്തിനാണ്‌ 
കരയുന്നത്‌? നീയെന്താണൊന്നും കഴിക്കാ 
ത്തത്‌? നീയെന്തിനാണിത്ര ദുഃഖിക്കുന്നത്‌? നിന 
ക്കു നിന്‍െറ ഭര്‍ത്താവായ ഞാനുണ്ടല്ലോ. പത്തു 
മക്കളേക്കാള്‍ ഭേദമാണു ഞാനെന്നു നീ കരു 


9 


തുക. 





ഏലി അവളുടെ ചുണ്ടുകളില്‍ ശ്രദ്ധിക്കുകയാ 
യിരുന്നു. 13ഹന്നാ അവളുടെ ഹൃദയം കൊണ്ടു 
പ്രാര്‍ത്ഥിക്കുകയായിരുന്നു. അവളുടെ ചുണ്ടു 
കള്‍ ചലിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും അവള്‍ 
ശബ്ദം പുറപ്പെടുവിച്ചില്ല. അതിനാല്‍ ഹന്നാ 
കുടിച്ചിരിക്കാമെന്ന്‌ ഏലി കരുതി. 4ഏലി ഹന്ന 
യോടു പറഞ്ഞു, “നീ ഒരുപാട്‌ കുടിച്ചിരി 
ക്കുന്നു! വീഞ്ഞ്‌ ഉപേക്ഷിക്കാന്‍ കാലമായി.” 
്ററന്നം മറുപടി പറഞ്ഞു, “പ്രഭോ ഞാന്‍ 
വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. മനസ്സാകെ 
കലങ്ങിയവളാണു ഞാന്‍. യഹോവയോട്‌ 
ഞാന്‍ എന്‍െറ ദു:ഖങ്ങള്‍ പറയുകയായിരുന്നു. 
ഞാന്‍ ഒരു ചീത്ത സ്ത്രീയാണെന്നു കരുത 
രുതേ. എനിക്ക്‌ വളരെ പ്രശ്നങ്ങളുള്ളതു 
കൊണ്ടും ഞാന്‍ ദു:ഖിതയായതുകൊണ്ടുമാണ്‌ 
ഇത്രയും ദീര്‍ഘനേരം ഞാന്‍ പ്രാര്‍ത്ഥിച്ചത്‌.” 
17ഏലി മറൂപടി പറഞ്ഞു, “സമാധാനത്തില്‍ 
പോകുക. യിസ്രായേലിന്‍റെ ദൈവം നീ ആവ 
ശ്യപ്പെട്ടതൊക്കെ നിനക്കു നല്‍കട്ടെ.” 
18ഹന്നാ പറഞ്ഞു, “അങ്ങ്‌ എന്നില്‍ സന്തു 
ഷ്ടനാണെന്ന്‌ ഞാന്‍ കരുതുന്നു.” അനന്തരം 
ഹന്നാ അവിടെനിന്നും പോയി ആഹാരം 
കഴിച്ചു. പിന്നീട്‌ അവള്‍ക്ക്‌ ദു:ഖമുണ്ടായില്ല. 
പിറ്റേന്ന്‌ അതിരാവിലെ എല്‍ക്കാനയുടെ 
കുടുംബം ഉണര്‍ന്നെണീറ്റു. അവര്‍ യഹോവയെ 
ആരാധിക്കുകയും രാമയിലെ വസതിയിലേക്കു 
മടങ്ങുകയും ചെയ്തു. 





ശമൂവേലിന്‍െറ ജനനം 
എല്‍ക്കാനാ തന്‍െറ ഭാര്യയായ ഹന്നയു 
മായി ലൈംഗികബന്ധത്തിലേര്‍പ്പെടുകയും 





ആരും ... വെട്ടുകയുമില്ല ദൈവത്തിനു വിശേഷ 
വാഗ്ദാനങ്ങള്‍ നേര്‍ന്നിരുന്നവരായിരുന്നു നാസീര്‍ 
വ്രതസ്ഥര്‍. അവര്‍ അവരുടെ മൂടി മുറിക്കുകയോ 
മുന്തിരിഭക്ഷിക്കുകയോ വീഞ്ഞുകുടിക്കുകയോ 
ചെയ്തിരുന്നില്ല. സംഖ്യാ. 65 കാ ണുക. 


1 ശമൂവേല്‍ 1:20-2:15 


യഹോവ ഹന്നയെ ഓര്‍മ്മിക്കുകയും ചെയ്തു. 
2പിറ്റെ വര്‍ഷം ആ സമയത്തോടെ ഹന്നാ 
ഗര്‍ഭവതിയാവുകയും ഒരു പുത്രനെ പ്രസവി 
ക്കുകയും ചെയ്തു. ഹന്നാ പുത്രന്‌ ശമൂവേല്‍ 
എന്നു പേരിട്ടു. അവള്‍ പറഞ്ഞു, “അവനെ 
ഞാന്‍ യഹോവയോടു ചോദിച്ചു വാങ്ങിയ 
തിനാല്‍ ശമൂവേല്‍ എന്നാണവനു പേര.” 
2ആ വര്‍ഷം ബലിയും നേര്‍ച്ചയും ദൈവ 
ത്തിനര്‍പ്പിക്കാ൯ എല്‍ക്കാനാ ശീലോവിലേക്കു 





274 


ല്ലാതെ ദൈവമില്ല! നമ്മുടെ ദൈവത്തെപ്പോലെ 
മറ്റൊരു പാറയില്ല. 3വീമ്പിളക്കല്‍ തുടരരുത്‌! 
അഹങ്കാര വാക്കുകള്‍ പറയരുത്‌! കാരണം, 
യഹോവയായ ദൈവം എല്ലാം അറിയുന്നു, 
ദൈവം ജനങ്ങളെ നയിക്കുകയും വിധിക്കു 
കയും ചെയ്യുന്നു. “ശക്തരായ ഭടന്മാരുടെ വില്ലു 
കളൊടിയുന്നു! ദുര്‍ബലര്‍ ശക്തരാവുകയും 
ചെയ്യുന്നു! സമൃദ്ധമായി ഭക്ഷണമുണ്ടായിരുന്ന 
വര്‍ ഭക്ഷണത്തിനായി ഇപ്പോള്‍ പണിയെടു 








പോയി. അവന്‍ തന്‍െറ കുടുംബത്തെയും കൂടെ 
കൊണ്ടുപോയി. 2പക്ഷേ ഹന്നാ പോയില്ല. 
അവള്‍ എല്‍ക്കാനയോടു പറഞ്ഞു, “കുട്ടിയുടെ 
മുലകുടി മാറുമ്പോള്‍ അവനെ ഞാന്‍ ശീലോ 
വിലേക്കു കൊണ്ടുപോകാം. അനന്തരം അവനെ 
ഞാന്‍ യഹോവയ്ക്കു സമര്‍പ്പിക്കും. അവന്‍ 
ഒരു നാസീര്‍ ആയിത്തീരും. അവന്‍ ശീലോവില്‍ 
ത്തന്നെ കഴിയും.” 23ഹന്നയുടെ ഭര്‍ത്താവായ 
എല്‍ക്കാനാ അവളോടു പറഞ്ഞു, “നന്നെന്നു 
നിനക്കു തോന്നുന്നതുപോലെ ചെയ്യുക. കൂട്ടി 
ക്കു മുലകുടി മാറുംവരെ നീ വീട്ടില്‍ താമസി 
ക്കുക. യഹോവ അവന്‍െറ വാക്കു* പാലിക്കുമാ 
റാകട്ടെ.” അതിനാല്‍ ഹന്നാ തന്‍െറ പുത്രന്‍റെ 
മുലകുടി മാറുംവരെ അവനെ പരിചരിച്ചു 
കൊണ്ട വീട്ടില്‍ തങ്ങി. 








ശമൂവേലിനെ ഹന്നാ ശീലോവിലേക്കു 
കൊണ്ടുപോകുന്നു 

കുട്ടിയുടെ മുലകുടി മാറിയപ്പോള്‍ ഹന്നാ 
അവനെ ശീലോവിലെ യഹോവയുടെ ഭവന 
ത്തിലേക്കു കൊണ്ടുപോയി. മൂന്നു വയസ്സായ 
ഒരു കാള, ഇരുപത്‌ പനണ്ട്‌ മാവ്‌, ഒരു കുപ്പി 
വീഞ്ഞ്‌ എന്നിവയും അവള്‍ കൂടെ കൊണ്ടു 
പോയി. 

2അവര്‍ യഹോവയുടെ സവിധത്തിലേക്കു 
പോയി. എല്‍ക്കാനാ പതിവുപോലെ കാളയെ 
കൊന്ന്‌ യഹോവയ്ക്ക്‌ ബലിയര്‍പ്പിച്ചു. അന 
ന്തരം ഹന്നാ, കുട്ടിയെ ഏലിയുടെ കയ്യിലേ 
ല്വിച്ചു. 2ഹന്നാ ഏലിയോടു പറഞ്ഞു, 
“എന്നോടു ക്ഷമിക്കൂ പ്രഭോ. അങ്ങയുടെ അടു 
ത്തിരുന്ന്‌ യഹോവയോടു പ്രാര്‍ത്ഥിച്ച അതേ 
സ്ത്രീയാണ്‌ ഞാന്‍. ഞാന്‍ പറയുന്നതു നേരാ 
ണെന്ന്‌ ഞാന്‍ സത്യം ചെയ്യുന്നു. 27ഞാന്‍ ഈ 
കുട്ടിക്കുവേണ്ടി പ്രാര്‍ത്ഥിക്കുകയും യഹോവ 
എന്‍െറ പ്രാര്‍ത്ഥനയോടു പ്രതികരിക്കുകയും 
ചെയ്തു. യഹോവ എനിക്ക്‌ ഈ കുട്ടിയെ 
നല്‍കി. ഞാനിപ്പോള്‍ ഈ കുട്ടിയെ യഹോവ 
യ്ക്കു നല്‍കുകയും ചെയ്യുന്നു. അവന്‍ ജീവിത 
കാലം മുഴുവന്‍ യഹോവയെ ശുശ്രൂഷിക്കും.” 

അനന്തരം ഹന്നാ കുട്ടിയെ അവിടെ വിട്ടിട്ടു 
പോവുകയും യഹോവയെ ആരാധിക്കുകയും 
ചെയ്തു. 














ഹന്നാ നന്ദി പറയുന്നു 
ഹന്നാ പറഞ്ഞു, “എന്‍െറ ഹൃദയം യഹോവ 
യില്‍ സന്തുഷ്ടമായി! എന്‍െറ ശക്തി ദൈ 
വത്തില്‍ വര്‍ദ്ധിച്ചിരിക്കുന്നു! ഞാനെനന്‍െറ ശത്രു 
ക്കളെ പരിഹസിക്കുന്നു. നിന്‍െറ രക്ഷയില്‍ 
ഞാനേറെ സന്തോഷിക്കുന്നു! 2യേഹോവയെ 
പ്പോലെ മറ്റൊരു വിശുദ്ധദൈവമില്ല. നീയ 





വാക്ക്‌ ഏലി ഹന്നയ്ക്കു നല്‍കിയ അനുഗ്രഹങ്ങളെ 
യായിരിക്കാം എല്‍ക്കാനാ ഇവിടെ പരാമര്‍ശിക്കു 
ന്നത്‌. വചനം 17. 


ഞാനെന്‍െറ ... പരിഹസിക്കുന്നു “എന്‍െറ വായ്‌ 
എന്‍െറ ശത്രുക്കളുടെനേര്‍ക്കു തുറന്നു മലര്‍ത്തിയി 
രിക്കുന്നു” എന്നര്‍ത്ഥം. 


ക്കണം. എന്നാല്‍ വിശന്നിരുന്നവര്‍ക്കിപ്പോള്‍ 
തിന്നു കൊഴുക്കാം! കുട്ടികളുണ്ടാകാത്തവള്‍ 
ഏഴു പ്രസവിക്കുന്നു! എന്നാല്‍ ഒരുപാട്‌ കുട്ടിക 
ടുള്ളവള്‍ക്കു ദു:ഖം. എന്തെന്നാല്‍ അവള്‍ക്ക്‌ 
മക്കള്‍ നഷ്ടമാകുന്നു. യഹോവ മനുഷ്യരെ 
മരിക്കാനിടയാക്കുന്നു, അവന്‍ അവരെ ജീവി 
ക്കാനുമിടയാക്കുന്നു. മനുഷ്യരെ യഹോവ 
പാതാളത്തിലാക്കുകയും അവിടെനിന്ന്‌ ഉയിര്‍ 
പ്പിക്കുകയും ചെയുന്നു. 

"യഹോവ ചിലരെ ദരിദ്രരാക്കുന്നു, ചിലരെ 
ധനികരുമാക്കുന്നു. ചിലരെ യഹോവ താഴ്ത്തു 
ന്നു. ചിലരെ അവന്‍ ഉയര്‍ത്തുന്നു. “യഹോവ 
ദരിദ്രരെ പൊടിയില്‍നിന്നുയര്‍ത്തുന്നു. അവ 
രുടെ ദു:ഖങ്ങളവ൯ ദൂരീകരിക്കുന്നു. യഹോവ 
ദരിദ്രരെ പ്രധാനികളാക്കുന്നു. അവരെ അവ൯ 
രാജകുമാരന്മാരോടൊപ്പം ഇരുത്തുന്നു. വിശി 
ഷ്ടാതിഥികളുടെ സ്ഥലത്ത്‌ അവരെ ഇരു 
ത്തുന്നു. യഹോവ ലോകത്തെ മുഴുവന്‍ 
സൃഷ്ടിച്ചു! ലോകം മുഴുവന്‍ അവന്‍േറതാ 
കുന്നു! “തന്‍െറ വിശുദ്ധരെ യഹോവ സംരക്ഷി 
ക്കുന്നു. അവര്‍ക്ക്‌ വീഴ്ച വരാതെ അവന്‍ 
പാലിക്കുന്നു. പക്ഷേ ദുഷ്ടന്മാര്‍ നശിപ്പിക്കപ്പെ 
ടും. അവര്‍ ഇരുട്ടിലേക്കു പതിക്കും. അവരുടെ 
ശക്തി അവരെ വിജയിച്ചിക്കില്ല. 1+അവനന്‍െറ 
ശത്രുക്കളെ യഹോവ നശിപ്പിക്കുന്നു. അവര്‍ക്കെ 
തിരെ അത്യുന്നതനായ ദൈവം സ്വര്‍ഗ്ഗത്തില്‍ 
ഇടിമുഴക്കും. വിദൂരദേശങ്ങളില്‍പ്പോലും 
യഹോവ ന്യായവിധി നടത്തും. തന്‍െറ രാജാ 
വിന്‌ അവന്‍ ശക്തി നല്‍കും. തന്‍െറ വിശുദ്ധ 
രാജാവിനെ അവന്‍ ശക്തനാക്കും.” 

1എല്‍ക്കാനയും കുടുംബവും രാമയിലുള്ള 
തങ്ങളുടെ വസതിയിലേക്കു പോയി. കൂട്ടി 
ശീലോവില്‍ താമസിച്ച്‌ പുരോഹിതനായ 
ഏലിയുടെ കീഴില്‍ യഹോവയെ ശുശ്രൂഷിച്ചു. 

















ഏലിയുടെ ദുഷ്ടരായ പുത്രന്മാര്‍ 

2ഏലിയുടെ പുത്രന്മാര്‍ ദുഷ്ടരായിരുന്നു. 
അവര്‍ യഹോവയെ വകവച്ചില്ല. 3പുരോഹി 
തന്മാര്‍ ജനങ്ങളോടെങ്ങനെ പെരുമാറണമെ 
ന്നൊന്നും അവര്‍ കാര്യമാക്കിയില്ല. പുരോഹി 
തര്‍ ജനങ്ങളോടു ചെയ്യേണ്ടത്‌ ഇതാണ്‌: ഓരോ 
തവണയും ഒരാള്‍ ഒരു ബലി അര്‍പ്പിക്കുമ്പോള്‍ 
പുരോഹിതന്‍ ആ മാംസം ഒരു കലത്തിലെ 
തിളയ്ക്കുന്ന വെള്ളത്തിലിടും. അനന്തരം 
പുരോഹിതന്‍െറ ഭൃത്യന്‍ മൂന്നു മുനയുള്ള ഒരു 
മുള്ളെടുക്കണം. 1അനന്തരം പുരോഹിതനന്‍െറ 
ഭൃത്യന്‍ ആ മുള്ളുപയോഗിച്ച്‌ കലത്തില്‍നി 
ന്നോ തൂക്കുപാത്രത്തില്‍നിന്നോ കുറച്ചു മാംസം 
കുത്തിയെടുക്കണം. മുള്ളുകൊണ്ടു ഭൃത്യന്‍ 
കുത്തിയെടുക്കുന്ന മാംസമേ പുരോഹിതനര്‍ഹ 
മായിട്ടുള്ളൂ. ശീലോവില്‍ ബലിയര്‍പ്പിക്കാന്‍ 
വരുന്ന സകല യിസ്രായേലുകാരോടും പുരോ 
ഹിതന്‍ അങ്ങനെയാണു ചെയ്യേണ്ടത്‌. 

15എന്നാല്‍ ഏലിയുടെ പുത്രന്മാര്‍ അങ്ങനെ 
യല്ല ചെയ്തത്‌. കൊഴുപ്പ്‌ യാഗപീഠത്തില്‍ 


275 


ഹോമിക്കുന്നതിനു മുമ്പുതന്നെ പുരോഹി 
തന്‍െറ ഭൂത്യന്‍ വഴിപാട്‌ അര്‍പ്പിക്കാന്‍ വന്നവ 
രുടെ അടുത്തേക്കു ചെല്ലും. പുരോഹിതനന്‍െറ 
ദാസന്‍ പറയും, “പുരോഹിതനു പൊരിക്കാന്‍ 
കുറച്ചു മാംസം തരിക. പുഴുങ്ങിയ മാംസം 
നിങ്ങളില്‍ നിന്നും പുരോഹിതന്‍ സ്വീകരി 
ക്കില്ല.” 1ബലിയര്‍പ്പിക്കുന്നവന്‍ ഇങ്ങനെ പറ 
യാം, “ആദ്യം കൊഴുപ്പ്‌ ദഹിപ്പിക്കുക. എന്നിട്ട്‌ 
നിനക്കു വേണ്ടത്ര എടുക്കാം.” അങ്ങനെയുണ്ടാ 
യാല്‍ പുരോഹിതന്‍റെ ദാസന്‍ ഇങ്ങനെ പറ 
യും, “വേണ്ട, എനിക്കിപ്പോള്‍ മാംസം തരിക. 
നീ തന്നില്ലെങ്കില്‍, ഞാനിതു പിടിച്ചു വാങ്ങും!” 
17അങ്ങനെ തങ്ങള്‍ യഹോവയ്ക്കുള്ള വഴിപാ 
ടിനെ ആദരിക്കുന്നില്ലെന്ന്‌ ഹൊഫ്‌നിയും 
ഫീനെഹാസും കാണിച്ചു. അത്‌ യഹോവ 
യ്ക്കെതിരെയുള്ള വളരെ കൊടിയ പാപമായി 
രുന്നു! 

18എന്നാല്‍ ശമൂവേല്‍ യഹോവയെ ശുശ്രൂ 
ഷിച്ചു. ഏഫോദു ധരിച്ച ബാലനായ ശമൂവേല്‍ 
ഒരു സഹായി ആയിരുന്നു. എല്ലാ വര്‍ഷവും 
ശമൂവേലിന്‍െറെ അമ്മ അവന ഒരു ചെറിയ 
അങ്കി തുന്നിക്കൊണ്ടുവന്നു. തന്‍െറ ഭർത്താവി 
നോടൊപ്പം ശീലോവില്‍ ബലിയര്‍പ്പിക്കാന്‍ 
വര്‍ഷംതോറും പോകുമ്പോള്‍ അവള്‍ അതു 
കൊണ്ടുവന്നു. 22ഏലി എല്‍ക്കാനയെയും 
അവന്‍െറ ഭാര്യയെയും അനുഗ്രഹിക്കും. ഏലി 
പറയും, “യഹോവ നിനക്ക്‌ ഹന്നയിലൂടെ കുട്ടി 
കളെ നല്‍കട്ടെ. ഹന്നാ പ്രാര്‍ത്ഥിച്ചപ്പോള്‍ 

















1 ശമൂവേല്‍ 2:16-3:1 


“നിന്‍െറ പൂര്‍വ്വികന്മാര്‍ ഫറവോന്‍റെറ കുടുംബ 
ത്തിന്‍റെ അടിമകളായിരുന്നു. എന്നാല്‍ ഞാന്‍ 
അപ്പോള്‍ നിന്‍െറ പൂര്‍വ്വികന്മാര്‍ക്കു പ്രത്യക്ഷ 
പ്ലെടു 2നിന്‍൯ന്‍െറെ ഗോത്രത്തെ ഞാന്‍ യിസ്രായേ 
ലിലെ മറ്റെല്ലാ ഗോത്രങ്ങള്‍ക്കിടയില്‍നിന്നും 
തെരഞ്ഞെടുത്തു. നിന്‍െറ ഗോത്രത്തെ ഞാ൯ 
എന്‍റെ പൂരോഹിതന്മാരാകാ൯ തെരഞ്ഞെ 
ടുത്തു. എന്‍െറ യാഗപീഠത്തില്‍ ബലി നട 
ത്താന്‍ ഞാനവരെ തെരഞ്ഞെടുത്തു. ധൂപങ്ങള്‍ 
കത്തിക്കാനും ഏഫോദു ധരിക്കാനും ഞാന 
വരെ തെരഞ്ഞെടുത്തു. യിസ്രായേല്‍ജനത 
എനിക്കര്‍പ്പിക്കുന്ന ബലിയുടെ മാംസം നിന്‍െറ 
ഗോത്രക്കാര്‍ക്കു ഞാന്‍ അവകാശമായി നല്‍കു 
കയും ചെയ്തു. അതിനാല്‍ നീയെന്തുകൊണ്ട്‌ 
ആ ബലികളെയും വഴിപാടുകളെയും ആദരി 
ക്കുന്നില്ല? നീ നിന്‍െറ പുത്രന്മാരെ എന്നെക്കാ 
ളധികം മാനിച്ചു. യിസ്രായേല്‍ജനത എനിക്കു 
കൊണ്ടുവരുന്ന മാംസത്തിലെ നല്ല ഭാഗങ്ങള്‍ 
കൊണ്ട്‌ നീ കൊഴുത്തു.” 

3%“നിനന്‍െറെ പിതാവിന്‍െറ കുടുംബക്കാര്‍ 
എക്കാലത്തേക്കും പുരോഹിതന്മാരായി അവ 
നെ ശുശ്രൂഷിക്കണമെന്ന്‌ യിസ്രായേലിനന്‍െറ 
ദൈവമാകുന്ന യഹോവ ഉറപ്പു പറഞ്ഞിരുന്നു. 
എന്നാലിപ്പോള്‍ യഹോവ ഇങ്ങനെ പറയുന്നു, 
“അതൊരിക്കലും സാദ്ധ്യമല്ല! എന്നെ മാനിക്കു 
ന്നവരെ ഞാനും മാനിക്കും. പക്ഷേ എന്നെ 
മാനിക്കാത്തവര്‍ക്കു നിന്ദ ലഭിക്കും. 31നിന്‍െറ 
പിന്‍ഗാമികളെ മുഴുവന്‍ ഞാന്‍ നശിപ്പിക്കു 























യഹോവ അവള്‍ക്കു നല്‍കിയ കുട്ടിക്കു പകരമാ 
യിരിക്കും ഈ മക്കള്‍.” 

എല്‍ക്കാനയും ഹന്നയും വീട്ടിലേക്കു പോകു 
കയും 2 യഹോവ ഹന്നയോട ദയ കാട്ടുകയും 
ചെയ്തു. അവര്‍ക്കു മൂന്നു പുത്രന്മാരും രണ്ടു 
പുത്രിമാരും പിറന്നു. ശമൂവേല്‍ യഹോവയ്ക്കു 
സമീപം വളരുകയും ചെയ്തു. 


പുത്രന്മാരെ നിയന്ത്രിക്കാന്‍ ഏലിക്കു 
കഴിയുന്നില്ല 

2ഏലി വളരെ വൃദ്ധനായി. ശീലോവിലെ 
എല്ലാ യിസ്രായേലുകാരോടും തന്‍െറ പുത്ര 
ന്മാര്‍ ചെയ്യുന്നത്‌ ഏലി കേട്ടു. സമ്മേളനക്കൂടാ 
രത്തിന്‍൯െറ കവാടത്തിങ്കല്‍ ശുശ്രൂഷ നടത്തുന്ന 
സ്ത്രീകളോടൊത്ത്‌ അവര്‍ ശയിക്കുന്ന കാര്യ 
വും ഏലി അറിഞ്ഞു. 22ഏലി തന്‍െറ പുത്രന്മാ 
രോടു പറഞ്ഞു, “നിങ്ങള്‍ ചെയ്ത തിന്മകളെ 
പ്പറ്റി ഇവിടെയുള്ളവര്‍ എന്നോടു പറഞ്ഞു, 
നിങ്ങളെന്തിനാണ്‌ ഈ തിന്മകള്‍ ചെയ്യുന്നത്‌? 
24്൭ക്കളേ, ഇത്തരം ചീത്തക്കാര്യങ്ങള്‍ ചെയ്യരുത്‌. 
യഹോവയുടെയാളുകള്‍ നിങ്ങളെപ്പറ്റി ദുഷി 
ച്ചു പറയുന്നു. 25ഒരുവ൯ മറ്റൊരുവനെതിരെ 
പാപം ചെയ്താല്‍ ദൈവം അവനെ സഹാ 
യിക്കും. പക്ഷേ യഹോവയ്ക്കെതിരെ പാപം 
ചെയ്താല്‍ ആര്‍ക്ക്‌ അവനെ സഹായിക്കാന്‍ 
കഴിയും?” 

പക്ഷേ എലിയുടെ പുത്രന്മാര്‍ ഏലിയെ വക 
വയ്ക്കാന്‍ കൂട്ടാക്കിയില്ല. അതിനാല്‍ യഹോവ 
ഏലിയുടെ പുത്രന്മാരെ വധിക്കാന്‍ നിശ്ച 
യിച്ചു. 2ശമൂവേല്‍ വളര്‍ന്നു. അവന്‍ ദൈവ 
ത്തെയും ജനങ്ങളെയും സന്തോഷിപ്പിച്ചു. 








ഏലിയുടെ കുടുംബത്തെപ്പറ്റിയുള്ള 
ഭയങ്കര പ്രവചനം 
2മ7ഒരു ദൈവപുരുഷ൯ ഏലിയെ സമീപിച്ചു 
പറഞ്ഞു, “യഹോവ ഇക്കാര്യങ്ങള്‍ പറയുന്നു, 


ന്ന സമയമടുത്തിരിക്കുന്നു. നിന്‍റെ കടുംബ 
ത്തിലെ ആരും വാര്‍ദ്ധക്യം വരെ ജീവിച്ചിരി 
ക്കില്ല. 

യിസ്രായേലില്‍ നന്മകളുണ്ടാകുമെങ്കിലും 
ഭവനത്തില്‍ ദുരിതങ്ങളുണ്ടാകുന്നതു നീ 
കാണും. നിന്‍െറ കുടുംബത്തിലെ ആരും വൃദ്ധ 
ന്മാരാകാ൯ ജീവിച്ചിരിക്കില്പ. 33എനന്‍െറെ യാഗ 
പീഠത്തില്‍ ശുശ്രൂഷ നടത്താന്‍ ഞാന്‍ രക്ഷി 
ക്കുന്ന ഒരാളുണ്ടായിരിക്കും. അവന്‍ വളരെ വൃദ്ധ 
നാകുംവരെ ജീവിക്കും. അവന്‍െറ കാഴ്ച നഷ്ട 
പ്പെടുകയും ശക്തിയില്ലാതാകുകയും ചെയ്യുന്ന 
തുവരെ അവന്‍ ജീവിക്കും. നിന്‍റെ പിന്‍ഗാമി 
കളെല്ലാം വാളുകൊണ്ട്‌ കൊല്ലപ്പെടും. 3ഇക്കാ 
ര്യങ്ങള്‍ യഥാര്‍ത്ഥ്യമാകുമെന്നതിന്‌ ഞാന്‍ അട 
യാളങ്ങള്‍ കാണിക്കും. നിന്‍െറ രണ്ടു പൂത്രന്മാ 
രായ ഹൊഫ്‌നിയും ഫീനെഹാസും ഒരേ ദിവ 
സം മരിക്കും. 35ഞാന്‍ എനിക്കു വിശ്വസ്തനാ 
യൊരു പുരോഹിതനെ തെരഞ്ഞെടുക്കും. ഈ 
പുരോഹിതന്‍ എന്നെ ചെവിക്കൊള്ളുകയും 
അനുസരിക്കുകയും ചെയ്യും. ഈ പൂരോഹി 
തന്‍െറ കുടുംബത്തെ ഞാന്‍ ശക്തമാക്കും. അവ 
നെപ്പോഴും എന്‍െറ തെരഞ്ഞെടുക്കപ്പെട്ട രാജാ 
വിറ്റ മുമ്പില്‍ ശുശ്രൂഷ നടത്തും. 

36അപ്പോള്‍ നിന്‍െറ കുടുംബത്തില്‍ അവശേ 
ഷിക്കുന്നവര്‍ ഈ പുരോഹിതന്‍െറ മുമ്പില്‍ 
നമസ്കരിക്കും. അവര്‍ അല്പം പണത്തിനോ 
ഒരു കഷണം അപ്പത്തിനോ വേണ്ടി ഇരക്കും. 
അവര്‍ പറയും, “എനിക്കു തിന്നാന്‍ ഭക്ഷണം 
നേടുന്നതിനായി എനിക്കൊരു പുരോഹിത 
ന്‍െറ പണി തന്നാലും 





ദൈവം ശമൂവേലിനെ വിളിക്കുന്നു 
ബാലനായ ശമൂവേല്‍ ഏലിയുടെ കീഴില്‍ 
യഹോവയെ സേവിച്ചു. അക്കാലത്ത്‌ 





തെരഞ്ഞെടുക്കപ്പെട്ട രാജാവ്‌ “അഭിഷിക്തന്‍” 


എന്നര്‍ത്ഥം. 


1 ശമൂവേല്‍ 3:2-4:5 


യഹോവ ജനങ്ങളോടു നേരിട്ടു സംസാരിക്കു 
ന്നത്‌ വിരളമായിരുന്നു. ദര്‍ശനങ്ങളും അപൂര്‍വ്വ 
മായിരുന്നു. 

ഏലിയുടെ കണ്ണൂകള്‍ ദുര്‍ബ്ൃലപ്പെട്്‌ 
ഏതാണ്ട്‌ അന്ധമായി. ഒരു രാത്രിയില്‍ അവന്‍ 
കിടക്കയില്‍ കിടന്നു. ശമൂവേല്‍ യഹോവ 
യുടെ വിശുദ്ധമന്ദിരത്തിലെ കിടക്കയിലാണ്‌ 
കിടന്നത്‌. ദൈവത്തിന്‍െറ വിശുദ്ധപെട്ടകം ആ 
കെട്ടിടത്തിലായിരുന്നു. യഹോവയുടെ വിളക്ക്‌ 
അപ്പോഴും കത്തിയിരുന്നു. യഹോവ ശമൂവേ 
ലിനെ വിളിച്ചു. ശമൂവേല്‍ വിളികേട്ടു, “ഞാനി 
വിടെയുണ്ട്‌.” “ഏലി തന്നെ വിളിക്കുകയാണെ 
ന്നായിരുന്നു ശമൂവേല്‍ കരുതിയത്‌. അതിനാല്‍ 
ശമൂവേല്‍ ഏലിയുടെ അടുത്ത്‌ ഓടിയെത്തി. 
ശമൂവേല്‍ പറഞ്ഞു, “ഞാനിതാ ഇവിടെയുണ്ട്‌, 
അങ്ങ്‌ എന്നെ വിളിച്ചല്ലോ.” പക്ഷേ ഏലി 
പറഞ്ഞു, “ഞാന്‍ നിന്നെ വിളിച്ചില്ല. പോയി 
കിടക്ക്‌.” ശമൂവേല്‍ കിടക്കയിലേക്കു മടങ്ങി. 
യഹോവ വീണ്ടും വിളിച്ചു. “ശമൂവേലേ!” ശമൂ 
വേല്‍ വീണ്ടും ഏലിയുടെ അടുത്തേക്കു ചെന്നു. 
ശമൂവേല്‍ പറഞ്ഞു, “ഞാനിവിടെയുണ്ട്‌, അങ്ങ്‌ 
എന്നെ വിളിച്ചല്ലോ.”ഏലി പറഞ്ഞു, “ഞാന്‍ 
നിന്നെ വിളിച്ചില്ല, പോയി കിടക്ക്‌.” 

"ശമൂവേല്‍ അതുവരെയും യഹോവയെ അറി 
ഞ്ഞിട്ടില്ലായിരുന്നു. യഹോവ അതുവരെ അവ 
നോടു നേരിട്ട്‌ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്പ. * 























യേഹോവ ശമൂവേലിനെ മൂന്നാം തവണയും 
വിളിച്ചു. ശമൂവേല്‍ വീണ്ടും എഴുന്നേറ്റ്‌ ഏലി 


യുടെ അടുത്തേക്കു ചെന്നു. ശമൂവേല്‍ പറഞ്ഞു, 
“ഞാനിവി ടെയുണ്ട്‌, അങ്ങ്‌ എന്നെ വിളി 
ച്ചല്ലോ.” 

യഹോവ ബാലനെ വിളിക്കുകയാണെന്ന്‌ 
അപ്പോള്‍ ഏലിക്കു മനസ്സിലായി. “ഏലി അവ 
നോടു പറഞ്ഞു, “പോയി കിടക്ക്‌. ഇനിയും 
അവന്‍ നിന്നെ വിളിക്കുകയാണെങ്കില്‍, 
“യഹോവേ, അങ്ങയുടെ ദാസനായ ഞാന്‍ 
ശ്രദ്ധിക്കുന്നുണ്ട്‌ എന്നു പറയുക.” 

അതിനാല്‍ ശമൂവേല്‍ കിടക്കാന്‍ പോയി. 
10യഹോവ അവിടെ വന്നു നിന്നു. മുമ്പത്തെ 
പ്പോലെ തന്നെ അവന്‍ ചെയ്തു. അവന്‍ വിളി 

ച്ചു, “ശമൂവേലേ, ശമൂവേലേ! “ശമൂവേല്‍ പറ 
ഞ്ഞു, “പറയൂ, അങ്ങയുടെ ദാസനായ ഞാന്‍ 
ശ്രദ്ധിക്കുന്നുണ്ട.” 

യഹോവ ശമൂവേലിനോടു പറഞ്ഞു, 
“യിസ്രായേലില്‍ ഞാന്‍ ചില കാര്യങ്ങള്‍ 
ചെയ്യാന്‍ പോവുകയാണ്‌. അതേപ്പറ്റി കേള്‍ക്കു 
ന്നവര്‍ നടുങ്ങും. 12ഏലിയോടും അവന്‍െറ 
കടുംബത്തോടും ചെയ്യുമെന്നു പ്രഖ്യാപിച്ച 
കാര്യങ്ങള്‍ ഞാന്‍ ചെയ്യും. എല്ലാം ഞാന്‍ ആദ്യം 
മുതല്‍ അവസാനം വരെ ചെയ്യും. 13ഏലിയുടെ 
കുടുംബത്തെ എന്നെന്നേക്കുമായി ശിക്ഷിക്കു 
മെന്ന്‌ ഞാന്‍ അവനോടു പറഞ്ഞിട്ടുണ്ട്‌. കാര 
ണം തന്‍െറ പുത്രന്മാര്‍ പറയുന്നതും പ്രവര്‍ത്തി 
ക്കുന്നതും ദൈവവിരുദ്ധമാണെന്ന്‌ ഏലിക്കറി 
യാം. അവരെ നിയന്ത്രിക്കുന്നതില്‍ ഏലി പരാ 
ജയപ്പെടുകയും ചെയ്തു. 14അതിനാലാണ്‌ 
വഴിപാടോ ബലിയോ കൊണ്ട്‌ ഏലിയുടെ 
കുടുബത്തിന്റെ പാപങ്ങള്‍ ഒരിക്കലും ഇല്ലാ 
താക്കപ്പെടില്ലെന്ന്‌ ഞാന്‍ ശപഥം ചെയ്തത്‌.” 

പ്രഭാതമാകും വരെ ശമൂവേല്‍ കിടക്കയില്‍ 
കിടന്നു. അവന്‍ നേരത്തെ എഴുന്നേറ്റ്‌ യഹോവ 




















യഹോവ ... സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല “യഹോവയുടെ 
വചനം ഇതുവരെ അവനു വെളിപ്പെടുത്തിക്കൊടുക്കപ്പെ 
ട്ടിട്ടില്ല” എന്നര്‍ത്ഥം. 








276 


യുടെ ആലയത്തിന്‍െറ വാതില്‍ തുറന്നു. ദര്‍ശ 
നത്തെച്ഛപറ്റി ഏലിയോടു പറയാന്‍ ശമൂവേ 
ലിനു ഭയമായിരുന്നു. 

16എന്നാല്‍ ഏലി ശമൂവേലിനെ വിളിച്ചു, 
“ശമൂവേലേ, എന്‍െറ മകനേ!” ശമൂവേല്‍ വിളി 
കേട്ടു “എന്താ പ്രഭോ.” 1 ഏലി ചോദിച്ചു, 
“യഹോവ നിന്നോട്‌ എന്താണു പറഞ്ഞത്‌? 
എന്നില്‍ നിന്നതു മറച്ചു വയ്ക്കരുത്‌. ദൈവം 
നിനക്കു തന്ന സന്ദേശത്തില്‍നിന്ന്‌ നീ എന്തെ 
ങ്കിലും മറച്ചു വച്ചാല്‍ ദൈവം നിന്നെ ശിക്ഷി 
ക്കും.” 

18അതിനാല്‍ ശമൂവേല്‍ ഏലിയോട്‌ എല്ലാം 
പറഞ്ഞു. അവന്‍ ഏലിയില്‍നിന്ന്‌ ഒന്നും മറച്ചു 
വച്ചില്ല. ഏലി പറഞ്ഞു, “അവന്‍ യഹോവയാ 
കുന്നു. ശരിയെന്ന്‌ അവനു തോന്നുന്നത്‌ അവന്‍ 
ചെയ്യട്ടെ.” 3ശമൂവേലിന്‍െറെ വളര്‍ച്ചയില്‍ 
യഹോവ അവനോടൊച്പമുണ്ടായിരുന്നു. ശമൂ 
വേലിന്‍െറ ഒരു സന്ദേശവും തെറ്റാണെന്നു 
വരാന്‍ യഹോവ ഇടയാക്കിയില്ല. 22അപ്പ്പോള്‍ 
ദാന്‍ മുതല്‍ ബേര്‍-ശേബ വരെയുള്ള എല്ലാ 
യിസ്രായേലുകാരും ശമൂവേല്‍ യഥാര്‍ത്ഥ 
ത്തില്‍ യഹോവയുടെ പ്രവാചകനാണെന്നറി 
ഞ്ഞു. യഹോവ തുടര്‍ന്നും ശീലോവില്‍ ശമൂ 
വേലിന്‌ പ്രത്ൃക്ഷപ്പെട്ടു. യഹോവയുടെ വച 
നമായി യഹോവ ശമൂവേലിനു തന്നെ വെളി 
പ്പെടുത്തിക്കൊടുത്തു. 

ശമൂവേലിനെച്പറ്റിയുള്ള വാര്‍ത്തകള്‍ 
യിസ്രായേലിലെമ്പാടും പരന്നു. ഏലി 

വയോവൃദ്ധനായി. അവന്‍െറ പുത്രന്മാര്‍ 
യഹോവയുടെ മുമ്പില്‍ തിന്മകള്‍ ചെയ്യുന്നതു 
തുടര്‍ന്നു. 


























ഫെലിസ്ത്യർ യിസ്ധ്രായേലുകാരെ 
തോല്ലിക്കുന്നു 

അക്കാലത്ത്‌ ഫെലിസ്തൃര്‍ യിസ്രായേലു 
മായി യുദ്ധത്തിനു സംഘടിച്ചു. യിസ്രായേലു 
കാര്‍ ഫെലിസ്ത്ൃരോട്‌ യുദ്ധത്തിനിറങ്ങി. 
യിസ്രായേലുകാര്‍ ഏബെനേസരില്‍ തങ്ങളുടെ 
പാളയം സ്ഥാപിച്ചു. അഫേക്കിലായിരുന്നു 
ഫെലിസ്തൃരുടെ പാളയം. 2ഫെലിസ്ത്യര്‍ 
യിസ്രായേലിനെ ആക്രമിക്കാന്‍ തയ്യാറായി 
രുന്നു. യുദ്ധം തുടങ്ങി. 

ഫെലിസ്ത്യർ യിസ്രായേലുകാരെ തോല്ലി 
ച്ചു. യിസ്രായേല്‍സേനയിലെ നാലായിരത്തോ 
ളം ഭടന്മാരെ വധിച്ചു. 3യിസ്രായേല്‍ഭടന്മാര്‍ 
തങ്ങളുടെ പാളയത്തില്‍ മടങ്ങിയെത്തി. 
യിസ്രായേലിലെ മൂപ്പന്മാര്‍ ചോദിച്ചു, “നമ്മ 
ളെ തോല്പിക്കാന്‍ യഹോവ എന്തിനാണ്‌ ഫെലി 
സ്ത്യരെ അനുവദിച്ചത്‌? നമുക്ക്‌ യഹോവ 
യുടെ കരാറിന്‍െറ പെട്ടകം ശീലോവില്‍ 
നിന്നും കൊണ്ടുവരാം. അങ്ങനെ യുദ്ധത്തില്‍ 
ദൈവം നമ്മോടൊപ്പമാകും. അവന്‍ നമ്മെ ശത്രു 
ക്കളില്‍നിന്നും രക്ഷിക്കും.” “അതിനാല്‍ അവര്‍ 
ചിലരെ ശീലോവിലേക്കയച്ചു. സര്‍വൃശക്ത 
നായ യഹോവയുടെ കരാറിന്‍െറ പെട്ടകം 
അവര്‍ മടക്കിക്കൊണ്ടു വന്നു. പെട്ടകത്തിനെറെ 
മുകളില്‍ കെരുബുമാലാഖമാരുണ്ട്‌. യഹോവ 
യിരിക്കുന്ന സിംഹാസനം പോലെയായിരുന്നു 
അവര്‍. ഏലിയുടെ രണ്ടു പുത്രന്മാരായ ഹൊ 
ഫ്നിയും ഫീനെഹാസും പെട്ടകത്തോടൊപ്പം 
വന്നു. 

യഹോവയുടെ കരാറിന്‍െറ പെട്ടകം പാള 
യത്തിലേക്കു വന്നപ്പോള്‍ യിസ്ധ്രായേലുകാര്‍ 
ഉച്ചത്തില്‍ അട്ടഹസിച്ചു. ആ അട്ടഹാസത്തില്‍ 














277 


ഭൂമി വിറച്ചു. ഞിസ്രായേലിന്‍െറ അട്ടഹാസം 
ഫെലിസ്ത്യർ കേട്ടു. അവര്‍ ചോദിച്ചു. 
“എബ്രായപാളയത്തില്‍ ജനങ്ങള്‍ ഇത്രമാത്രം 
ഉത്സാഹഭരിതരാകാന്‍ കാരണമെന്താണ്‌?” 
യഹോവയുടെ വിശുദ്ധപെട്ടകം യിസ്ധരായേ 


1 ശമൂവേല്‍ 4:6-5:6 


വിശുദ്ധപെട്ടകത്തെപ്പറ്റി സൂചിപ്പിച്ചപ്പോള്‍ 
ഏലി കവാടത്തിനടുത്തു കസേരയില്‍നിന്നും 
മറിഞ്ഞു വീഴുകയും അയാളുടെ കഴുത്ത്‌ ഒടി 
യുകയും ചെയ്തു. വൃദ്ധനും തടിച്ചു കൊഴുത്ത 
വനുമായിരുന്നതിനാല്‍ അയാള്‍ മരിച്ചു. ഏലി 
ഇരുപതു വര്‍ഷം യിസ്രായേലിനെ നയിച്ചു. 











ലിന്‍െറ പാളയത്തിലേക്കു കൊണ്ടുവരപ്പെട്ടു 
വെന്ന്‌ ഫെലിസ്ത്യർ മനസ്സിലാക്കി. 7ഫെലി 
സ്ത്യര്‍ ഭയന്നു. ഫെലിസ്ത്യര്‍ പറഞ്ഞു, 
“ദൈവം അവരുടെ പാളയത്തിലെത്തിയിരി 
ക്കുന്നു! നമ്മള്‍ കുഴപ്പത്തിലായിരിക്കുന്നു. 
ve ഇങ്ങനെയുണ്ടായിട്ടില്ല! നമ്മ 
പ്രാള്‍ വ്യാകുലരാണ്‌. ഈ ശക്തനായ ദൈവ 
ത്ന്ന നമ്മെ രക്ഷിക്കാന്‍ ആര്‍ക്കു കഴി 

യും? ഈജിപ്തുകാര്‍ക്കു മഹാമാരിയും പകര്‍ച്ച 
വ്യാധികളും നല്‍കിയ അതേ ദൈവം തന്നെയാ 
ണിവനും. $ഫെലിസ്ത്ൃയരേ, ധൈരൃശാലികളാ 
യിരിക്കുക! മനുഷ്യരെപ്പോലെ പോരാടുക! 
മുമ്പ്‌ എബ്രായര്‍ നമ്മുടെ അടിമകളായിരുന്നു. 
അതിനാല്‍ ആണുങ്ങളെപ്പോലെ യുദ്ധം ചെയ്യു 
ക. അല്ലെങ്കില്‍ നിങ്ങള്‍ അവരുടെ അടിമക 
ഓകും!” 

10അതിനാല്‍ ഫെലിസ്ത്യര്‍ കഠിനമായി 
യുദ്ധം ചെയ്ത്‌ യിസ്രായേലിനെ തോല്ലിച്ചു. 
ഓരോ യിസ്രായേല്‍ഭടനും തന്‍െറ കൂടാരത്തി 
ലേക്കു ഓടിപ്പോയി. യിസ്രായേലുകാര്‍ക്കു 
അതൊരു കനത്ത പരാജയമായിരുന്നു. മുപ്പതി 
നായിരം യിസ്രായേല്‍ഭടന്മാര്‍ കൊല്ലപ്പെട്ടു. 
1ഫെലിസ്ത്യര്‍ ദൈവത്തിന്‍െറ വിശൂദ്ധപെട്ട 
കം എടുക്കുകയും ഏലിയുടെ രണ്ട്‌ പൂത്രന്മാ 
രായ ഹൊഫ്‌നിയെയും ഫീനെഹാസിനെയും 
വധിക്കുകയും ചെയ്തു. 

അന്ന്‌ യുദ്ധരംഗത്തുനിന്നും ബെന്യാമീന്‍ 
ഗോത്രക്കാരനായ ഒരാള്‍ ഓടിപ്പോയി. തന്‍െറ 
ദുഃഖം കാണിക്കാന്‍ അവന്‍ തന്റെ വസ്ത്രങ്ങള്‍ 
വലിച്ചു കീറുകയും തലയില്‍ മണ്ണു വാരിയിടു 
കയും ചെയ്തു. 14അയാള്‍ ശീലോവിലേക്കു 
വന്നപ്പോള്‍ ഏലി നഗരകവാടത്തിനടുത്ത്‌ ഒരു 
കസേരയിലിരിക്കുകയായിരുന്നു. ദൈവത്തി 
നെറ വിശുദ്ധപെട്ടകത്തെപ്പറ്റി വ്യാകുലനായി 
രുന്നതിനാലാണ്‌ ഏലി അവിടിരുന്ന്‌ നിരീ 
ക്ഷണം നടത്തിയത്‌. അപ്പോള്‍ ബെന്യാമീന്‍ 
ഗോത്രക്കാരന്‍ ശീലോവിലേക്കു വന്ന്‌ ദു:ഖവാ 
ര്‍ത്ത അറിയിച്ചു. നഗരവാസികളാകെ ഉച്ച 
ത്തില്‍ കരയാന്‍ തുടങ്ങി. 1415എഏലിക്കു തൊണ്ണു 
റ്റെട്ടു വയസ്സായി. അന്ധനായിത്തീര്‍ന്നത 
നാല്‍ സംഭവിക്കുന്നതൊന്നും കാണാന്‍ ഏലി 
ക്കു കഴിഞ്ഞില്ല. പക്ഷേ ജനങ്ങള്‍ ഉച്ചത്തില്‍ 
കരയുന്നതു കേള്‍ക്കാമായിരുന്നു. ഏലി ചോദി 

റ, “എന്തിനാണ്‌ ആളുകള്‍ ഈ വലിയ ശബ്ദ 
മുണ്ടാക്കുന്നത്‌?” 

ബെന്യാമീ൯ന്‍കാര൯ന്‍ ഏലിയുടെ അടുത്തേ 
ക്കോടിയെത്തി ഉണ്ടായതു മുഴുവന്‍ അവനോടു 
പറഞ്ഞു, 1ബെന്യാമീന്‍കാര൯ ഏലിയോടു 
പറഞ്ഞു, “യുദ്ധത്തില്‍നിന്ന്‌ ഇപ്പോള്‍ വന്നയാ 
മാണു ഞാന്‍. ഞാനിന്നു യുദ്ധരംഗത്തുനിന്ന്‌ 
ഓടിപ്പോയി!” ഏലി ചോദിച്ചു, “എന്തുണ്ടായി 
മകനേ?” 1ബെന്യാമീന്‍കാരന്‍ മറുപടി പറ 
ഞ്ഞു, “യിസ്രായേല്‍ ഫെലിസ്ത്ൃരില്‍നിന്നും 
ഓടിപ്പോയി. യിസ്രായേല്‍സേനയ്ക്ക്‌ അനേ 
കം ഭടന്മാരെ നഷ്ടപ്പെട്ടു. നിന്‍െറ രണ്ടു പുത്ര 
ന്മാരും കൊല്ലപ്പെട്ടു. ഫെലിസ്ത്യര്‍ ദൈവത്തി 


























ന്‍റെ വിശുദ്ധപെട്ടകം എടുത്തുകൊണ്ടു 
പോയി.” 
18ബെന്യാമീ൯കാരന്‍൯ ദൈവത്തിന്‍െറ 


തേജസ്സ്‌ നഷ്‌ടപ്പെട്ടു 

19ഏലിയുടെ മരുമകളും ഫീനെഹാസിനന്‍െറെ 
ഭാര്യയുമായിരുന്നവള്‍ ഗര്‍ഭിണിയായിരുന്നു. 
അവള്‍ക്ക്‌ പ്രസവസമയമടുത്തിരുന്നു. ദൈവ 
ത്തിന്‍റെ വിശുദ്ധപെട്ടകം എടുത്തുകൊണ്ടു 
പോയ കാര്യം അവള്‍ അറിഞ്ഞു. തന്‍െറ അമ്മാ 
യിയപ്പനായ ഏലിയും ഭര്‍ത്താവ്‌ ഫീനെഹാ 
സും മരണമടഞ്ഞ വാര്‍ത്തയും അവള്‍ കേട്ടു. 
ആ വാര്‍ത്ത കേട്ടമാത്രയില്‍ തന്നെ അവള്‍ക്കു 
വേദന തുടങ്ങുകയും അവള്‍ പ്രസവിക്കാനാരം 
ഭിക്കുകയും ചെയ്തു. 20അവള്‍ മരിക്കാറായ 

ാള്‍ അവളെ പരിചരിച്ചു കൊണ്ടിരുന്ന 
സ്ത്രീകള്‍ അവളോടു, “വ്യസനിക്കേണ്ട! നീ 
യൊരു പുത്രനെ പ്രസവിച്ചിരിക്കുന്നു” എന്നു 
പറഞ്ഞു. 

ഏലിയുടെ പുത്രഭാര്യ മറുപടി പറയുക 
യോ അതു ശ്രദ്ധിക്കുകയോ ചെയ്തില്ല. അതി 
നാല്‍ അവള്‍ കുട്ടിക്ക്‌ ഈഖാബോദ്‌ എന്ന്‌ 
പേരിട്ടു. “യിസ്രായേലിന്‍റെ തേജസ്സ്‌ പോയി 
രിക്കുന്നു!” എന്നാണതിനര്‍ത്ഥം. അനന്തരം 
അവള്‍ മരിക്കുകയും ചെയ്തു. ദൈവത്തിന്‍െറ 
വിശുദ്ധപെട്ടകം അപഹരിക്കപ്പെട്ടതുകൊണ്ടും 
അവളൂടെ ഭര്‍ത്താവും ഭര്‍ത്തൃപിതാവും മരണമ 
ടഞ്ഞതു കൊണ്ടുമാണ്‌ അവള്‍ കുട്ടിക്ക്‌ ആ 
പേരിട്ടത്‌. 2അവള്‍ പറഞ്ഞു, “യിന്രായേലി 
ന്‍െറ തേജസ്സ്‌ നഷ്‌ടപ്പെട്ടു” ഫെലിസ്ത്യര്‍ ദൈ 
വത്തിന്‍െറ വിശുദ്ധപെട്ടകം എടുത്തുകൊണ്ടു 
പോയതിനാലാണ്‌ അവളിങ്ങനെ പറഞ്ഞത്‌. 

















വിശുദ്ധപെട്ടകം ഫെലിസ്ത്യരെ 
കുടുക്കുന്നു 

5 ഫെലിസ്ത്യര്‍ ദൈവത്തിന്‍െറ വിശുദ്ധ 

പെട്ടകം ഏബെന്‍-ഏസെരില്‍നിന്നും അസ്‌ 
തോദിലേക്കു കൊണ്ടുപോയതിനുശേഷം 
2അവര്‍ അതിനെ ദാഗോനന്‍െറ ദേവാലയത്തില്‍ 
അവന്‍െറ വിഗ്രഹത്തിനടുത്തു വച്ചു. 3പിറ്റേ 
ന്നു പ്രഭാതത്തില്‍ അസ്തോദുകാര്‍ എഴുന്നേറ്റ 

ാള്‍ ദാഗോന്‍ മുഖം നിലത്തടിച്ചു വീണു 
കിടക്കുന്നതായി കണ്ടു. യഹോവയുടെ പെട്ടക 
ത്തിനു മുന്നിലാണ്‌ ദാഗോന്‍ വീണു കിടന്നിരു 
ന്നത്‌. 

അസ്തോദുകാര്‍ ദാഗോനന്‍െറ വിഗ്രഹത്തെ 
യഥാസ്ഥാനത്ത്‌ വീണ്ടും ഉറപ്പിച്ചു. 4പക്ഷേ 
പിറ്റേന്ന്‌ അസ്തോദുകാര്‍ ഉണര്‍ന്നപ്പോള്‍ 
ദാഗോന്‍ വീണ്ടും നിലത്തു വീണു കിടക്കുന്ന 
താണ്‌ കണ്ടത്‌! യഹോവയുടെ വിശുദ്ധപെട്ടക 
ത്തിനു മുന്നിലായിരുന്നു ദാഗോന്‍ വീണു കിട 
ന്നത്‌. ഇപ്പോള്‍ ദാഗോനന്‍െറ തലയും കയ്യും 
പൊട്ടി മെതിക്കളത്തില്‍ കിടക്കുകയായിരുന്നു. 
ദാഗോനന്‍െറ ഉടല്‍ മാത്രമേ ഒറ്റ കഷണമായിരു 
ന്നുള്ളൂ. 

അതിനാലാണ്‌ ഇന്നും ദാഗോന്‍െറ 
ദേവാലയത്തിലേക്കു വരുന്ന അവന്‍െറ പുരോ 
ഹിതരോ മറ്റാളുകളോ മെതിക്കളത്തില്‍ കാലുകു 
ത്താത്തത്‌. 

അസ്തോദുകാരുടെയും അയല്‍ക്കാരുടെയും 
ജീവിതം ദൈവം ദുഷ്കരമാക്കി. ദൈവം അവ 





1 ശമൂവേല്‍ 5:7-6:12 


ര്‍ക്കു കൂടുതല്‍ വിഷമങ്ങളുണ്ടാക്കി. അവന്‍ അവ 


278 


നിപ്പിക്കാന്‍ നിങ്ങള്‍ ഇങ്ങനെ ചെയ്യണം.” 





ര്‍ക്ക്‌ മുഴകളുണ്ടാക്കി. യഹോവ അവരിലേക്കു 
എലികളെയും അയച്ചു. എലികള്‍ അവരുടെ 
കപ്പലുകളിലും സ്ഥലങ്ങളിലും ഓടി നടന്നു. 
നഗരവാസികള്‍ വളരെ ഭയന്നു. "സംഭവിക്കു 
ന്നത്‌ അസ്തോദുകാര്‍ കണ്ടു. അവര്‍ പറഞ്ഞു, 
“യിസ്രായേലിന്‍റെ ദൈവത്തിന്‍െറ വിശുദ്ധ 
പെട്ടകം ഇവിടെ വയ്ക്കരുത്‌! നമ്മെയും 
നമ്മുടെ ദേവനായ ദാഗോനെയും ദൈവം 
ശിക്ഷിക്കുകയാണ്‌.” 

8അസ്തോദുകാര്‍ അഞ്ചു ഫെലിസ്തൃഭരണാ 
ധികാരികളെയും വിളിച്ചുകൂട്ടി. അസ്തോദു 
കാര്‍ നേതാക്കളോടു ചോദിച്ചു, “യിസ്രായേലി 
ന്‍െറ ദൈവത്തിന്‍െറ വിശുദ്ധപെട്ടകം നാമെ 
ന്തുചെയ്യണം?” നേതാക്കന്മാര്‍ മറുപടി പറ 
ഞ്ഞു, “യിസ്രായേലിന്‍റെ ദൈവത്തിന്‍െറ 
വിശുദ്ധപെട്ടകം ഗത്തിലേക്കൂ മാറ്റുക.” അതി 
നാല്‍ ഫെലിസ്ത്യര്‍ ദൈവത്തിന്‍െറ വിശുദ്ധ 
പെട്ടകം മാറ്റി. “പക്ഷേ ഫെലിസ്ത്യര്‍ ദൈവ 
ത്തിന്‍െറ വിശുദ്ധപെടുകം ഗത്തിലേക്കു മാറ്റിയ 
തിനുശേഷവും യഹോവ ആ നഗരത്തെ ശിക്ഷി 
ച്ചു. ജനങ്ങള്‍ വളരെ ഭയന്നു. യുവാക്കളും വൃദ്ധ 
ന്മാരുമടക്കമുള്ള ജനങ്ങള്‍ക്ക്‌ ദൈവം വളരെ കുഴ 
പ്പങ്ങളുണ്ടാക്കി. ഗത്തിലെജനങ്ങള്‍ക്ക്‌ ദൈവം 
കുരുക്കളുണ്ടാക്കി. 10അതിനാല്‍ ഫെലിസ്ത്യർ 
യിസ്രായേലിന്‍റെ ദൈവത്തിന്‍െറ വിശുദ്ധ 
പെട്ടകം എക്രോനിലേക്കയച്ചു. 

പക്ഷേ ദൈവത്തിന്‍െറ വിശുദ്ധപെട്ടകം 
എക്രോനിലേക്കു വന്നപ്പോള്‍ എക്രോന്‍കാര്‍ 
പരാതിപ്പെട്ടു. അവര്‍ പറഞ്ഞു, “യിസ്രായേലി 
ന്‍െറ ദൈവത്തിന്‍െറ പെട്ടകം എന്തിനാണ്‌ 
ഞങ്ങളുടെ നഗരമായ എക്രോനിലേക്കു 
കൊണ്ടുവന്നത്‌? ഞങ്ങളേയും ഞങ്ങളുടെ ആളു 
കളേയും കൊല്ലാനാണോ നിങ്ങളുടെ ഭാവം?” 
1എക്രോന്‍കാര്‍ സകല ഫെലിസ്തൃഭരണാധി 
പന്മാരെയും വിളിച്ചുകൂട്ടി. അവര്‍ ഭരണാധിപ 
ന്മാരോടു പറഞ്ഞു, “യിസ്രായേലിന്‍റെ ദൈവ 
ത്തിന്‍െറ പെട്ടകം, അതു ഞങ്ങളെയും ഞങ്ങ 
ളുടെ ജനത്തെയും വധിക്കുംമുമ്പ്‌ തിരിച്ചയ 
യ്ക്കുക.” 

എക്രോന്‍കാര്‍ക്ക്‌ ജീവഭയമുണ്ടായിരുന്നു. 
ദൈവം അവിടെ അവരെ വല്ലാതെ പീഡിപ്പി 
ചു. 2പലരും മരിച്ചു. മരിക്കാത്തവര്‍ക്ക്‌ മുഴകളു 
ണ്ടായി. എക്രോന്‍കാര്‍ സ്വര്‍ഗ്ഗത്തിലേക്കു 
നോക്കി ഉച്ചത്തില്‍ കരഞ്ഞു. 











ദൈവത്തിന്‍െറ വിശുദ്ധപെട്ടകം 
തിരിച്ചയയ്ക്കുന്നു 

ഫെലിസ്ത്യർ വിശുദ്ധപെട്ടകം ഏഴു മാസം 
തങ്ങളുടെ നാട്ടില്‍വച്ചു. ഫെലിസ്ത്യർ 
തങ്ങളുടെ പുരോഹിതന്മാരെയും മാന്ത്രികന്മാ 
രെയും വിളിച്ചു. ഫെലിസ്തൃര്‍ പറഞ്ഞു, 
“വിശുദ്ധപെടുകം നമ്മളെന്തു ചെയ്യണം? വിശു 
ദ്ധപെട്ടകത്തെ എങ്ങനെ അതിന്‍െറ സ്ഥല 

ത്തേക്കു തിരിച്ചയയ്ക്കാമെന്നു പറയുക” 
പുരോഹിതന്മാരും മാന്ത്രികന്മാരും പറഞ്ഞു, 
“യിസ്രായേലിന്‍റെ ദൈവത്തിന്‍െറ വിശുദ്ധ 
പെട്ടകം നിങ്ങള്‍ തിരിച്ചയയ്ക്കുന്നുവെങ്കില്‍ 
അതു ഒഴിഞ്ഞതായിട്ടായിരിക്കരുത്‌. യിസ്രായേ 
ലിന്‍െറ ദൈവം നിങ്ങളുടെ പാപങ്ങള്‍ ഇല്ലാ 


ഫെലിസ്ത്യർ ചോദിച്ചു, “ഞങ്ങളോടു 
ക്ഷമിക്കുന്നതിന്‌ യിസ്രായേലിന്‍റെ ദൈവ 
ത്തിന്‌ എന്തു വഴിപാടുകളാണ്‌ ഞങ്ങള്‍ കഴി 
ക്കേണ്ടത്‌?” പുരോഹിതന്മാരും മന്ത്രവാദികളും 
മറുപടി പറഞ്ഞു, “അഞ്ചു ഫെലിസ്ത്യനേതാ 
ക്കന്മാരുണ്ട്‌. ഓരോ നഗരത്തിന്‌ ഓരോ നേതാ 
വുവീതം. നിങ്ങള്‍ക്കും നിങ്ങളുടെ നേതാക്കന്മാ 
ര്‍ക്കും ഒരേ പ്രശ്നമാണ്‌. അതിനാല്‍ അഞ്ചു 
കുരുക്കള്‍ പോലെ അഞ്ചു സ്വര്‍ണ്ണമാതൃകകളു 
ണ്ടാക്കുക. അഞ്ച്‌ സ്വര്‍ണ്ണ എലികളുടെ രൂപങ്ങ 
ളും ഉണ്ടാക്കുക. അങ്ങനെ രാജ്യത്തെ നശിപ്പി 
ക്കുന്ന കുരുക്കളുടെയും എലികളുടെയും രൂപം 
ഉണ്ടാക്കുക. ഈ സ്വര്‍ണ്ണമാതൃകകള്‍ യിസ്രായേ 
ലിന്‍െറെ ദൈവത്തിന്‌ സമ്മാനിക്കുക. അപ്പോള്‍ 
യിസ്രായേലിന്‍റെ ദൈവം നിങ്ങളെയും നിങ്ങ 
ളുടെ ദേവന്മാരെയും നിങ്ങളുടെ രാജ്യത്തെയും 
ശിക്ഷിക്കുന്നത്‌ അവസാനി പ്പിച്ചെന്നുവരാം. 
ഫറവോനെയും ഈജിപ്തുകാരെയും പോലെ 
കഠിനഹൃദയരാകരുത്‌. ഈജിപ്തുകാരെ ദൈവം 
ശിക്ഷിച്ചു. അതിനാലാണ്‌ ഇനജിപ്തുകാര്‍ 
യിസ്രായേലുകാരെ തങ്ങളുടെ നാട്ടില്‍നിന്നും 
പോകാനനുവദിച്ചത്‌. 

നിങ്ങള്‍ ഒരു പുതിയ വണ്ടിയുണ്ടാക്കുകയും 
ഇപ്പോള്‍ പ്രസവിച്ച രണ്ടു പശുക്കളെ സംഘടി 
പ്പിക്കുകയും ചെയ്യുക. ഒരിക്കലും വയലുകളില്‍ 
പണിയെടുത്തിട്ടില്ലാത്തവ ആയിരിക്കണം 
അവ. പശുക്കളെ വണ്ടിവലിക്കാ൯ അതില്‍ കെ 
ട്ടുക. അനന്തരം കൂട്ടികളെ അവയുടെ തൊഴു 
ത്തിലേക്കു തിരികെ കൊണ്ടുവന്നു കെട്ടുക. 
അവയെ അവയുടെ തള്ളകളെ പിന്തുടരാന്‍ 
അനുവദിക്കരുത്‌. * 4യേഹോവയുടെ വിശുദ്ധപെ 
ടുകം വണ്ടിയില്‍ വയ്ക്കുക. നിങ്ങളുടെ പാപ 
ങ്ങള്‍ പൊറുക്കുന്നതിന്‌ ദൈവത്തിനുള്ള വഴി 
പാടാണ്‌ സ്വര്‍ണ്ണമാതൃകകള്‍. വണ്ടിയെ അതി 
ന്‍െറ വഴിയിലൂടെ അയയ്ക്കുക. വണ്ടിയെ 
നിരീക്ഷിക്കുക. യിസ്രായേലിന്‍െറ സ്വന്തം 
നാടായ ബേത്ത്ശേമെശിന്‌ നേര്‍ക്കാണ്‌ വണ്ടി 
പോകുന്നതെങ്കില്‍ യഹോവ നമുക്ക്‌ മഹാവ്യാ 
ധികള്‍ നല്‍കിയിരിക്കുന്നു. പക്ഷേ പശു നേരെ 
ബേത്ത്ശേമെശിലേക്കു പോകുന്നില്ലെങ്കില്‍ 
യിസ്രായേലിന്‍റെ ദൈവം നമ്മെ ശിക്ഷിച്ചത 
ല്ലെന്നും നമുക്കറിയാം. നമ്മുടെ രോഗങ്ങള്‍ 
സാധാരണ പോലെ ബാധിച്ചതാവാം.” 

10പുരോഹിതരും മാന്ത്രികരും പറഞ്ഞതു 
പോലെ ഫെലിസ്ത്യർ ചെയ്തു. അപ്പോള്‍ 
പ്രസവിച്ച, കിടാങ്ങളുള്ള രണ്ടു പശുക്കളെ 
ഫെലിസ്തൃര്‍ കണ്ടെത്തി. ഫെലിസ്ത്യര്‍ പശു 
ക്കളെ വണ്ടിയില്‍ കെട്ടുകയും കിടാങ്ങളെ 
അവയുടെ തൊഴുത്തിലിടുകയും ചെയ്തു. 
1അനന്തരം ഫെലിസ്ത്യർ യഹോവയുടെ 
വിശുദ്ധപെട്ടകം വണ്ടിയിന്മേല്‍ വച്ചു. മുഴകളു 
ടെയും എലികളുടെയും സ്വര്‍ണ്ണരുപങ്ങളിട്ട 
സഞ്ചിയും അവര്‍ വാഹനത്തില്‍ വച്ചു. 

പശുക്കള്‍ നേരെ ബേത്ത്ശേമെശിലേക്കു 
പോയി. പശുക്കള്‍ വഴിയിലൂടെ തന്നെ മുക്രയി 
ട്ടു നടന്നു. അവ ഇടം വലം തിരിഞ്ഞില്ല. ബേ 
ത്ത്ശേമെശ്‌ നഗരാതിര്‍ത്തി വരെ ഫെലിസ്ത്യ 
ഭരണാധികാരികള്‍ പശുക്കളെ പിന്തുടര്‍ന്നു. 


























യ്മ ചെയ്യുന്നതിനുള്ള വഴിപാടുകള്‍ സഹിതം 
വേണം അത്‌ അയയ്ക്കുവാന്‍. അപ്പോള്‍ 
നിങ്ങള്‍ സുഖപ്പെടും. നിങ്ങള്‍ ശുദ്ധീകരിക്ക 
പ്പെടും. ദൈവം നിങ്ങളെ ശിക്ഷിക്കുന്നതവസാ 


അവയെ ... അനുവദിക്കരുത്‌ പശുക്കള്‍ കുട്ടികളെ 
തെരഞ്ഞു പിടിക്കാന്‍ ശ്രമിക്കുന്നില്ലെങ്കില്‍ ദൈവം 
അവരെ നയിക്കുന്നുവെന്നും അവരുടെ സമ്മാനങ്ങള്‍ 
അവന്‍ സ്വീകരിച്ചുവെന്നാണര്‍ത്ഥമെന്നും ഫെലി 
സ്ത്യര്‍ കരുതുന്നു. 


279 


13ബേത്ത്ശേമെശുകാര്‍ താഴ്വരയില്‍ തങ്ങ 
ളുടെ ഗോതമ്പു കൊയ്യുകയായിരുന്നു. അവര്‍ 
മുകളിലേക്കു നോക്കുകയും വിശുദ്ധപെട്ടകം 
കാണുകയും ചെയ്തു. പെട്ടകം വീണ്ടും കണ്ട 
തില്‍ അവര്‍ വളരെ സന്തോഷിച്ചു. അവര്‍ 
അതു കിട്ടാനായി ഓടി. 1415വണ്ടി ബേത്ത്ശേ 
മെശിലെ യോശുവയുടെ വയലിലെത്തി. ആ 
വയലില്‍ ഒരു വലിയ പാറയുടെ അടുത്ത്‌ 
വണ്ടി നിന്നു. ബേത്ത്ശേമെശുകാര്‍ വണ്ടി 
വെട്ടിക്കീറി. അവര്‍ പശുക്കളെ കൊന്നു. അവര്‍ 
പശുക്കളെ യഹോവയ്ക്കു ബലിയര്‍പ്പിച്ചു. 

ലേവ്യര്‍ യഹോവയുടെ വിശുദ്ധപെട്ടകം 
താഴെയെടുത്തു. സ്വര്‍ണ്ണമാതൃകകള്‍ വച്ചിരുന്ന 
സഞ്ചിയും അവരെടുത്തു. യഹോവയുടെ 
പെട്ടകവും മാതൃകകളും ലേവ്യര്‍ വലിയ പാറ 
മേല്‍ വച്ചു. അന്ന്‌ ബേത്ത്ശേമെശുകാര്‍ യഹോ 
വയ്ക്കു ഹോമയാഗങ്ങളര്‍പ്പിച്ചു. 

16ബേത്ത്ശേമെശുകാര്‍ ചെയ്ത ഇക്കാര്യങ്ങ 
ളെല്ലാം ഫെലിസ്ത്യരുടെ അഞ്ചു ഭരണാധിപ 
ന്മാരും കാണുന്നുണ്ടായിരുന്നു. അനന്തരം അന്നു 
തന്നെ ഭരണാധിപന്മാര്‍ എക്രോനിലേക്കു 
മടങ്ങി. 

17അങ്ങനെ ഫെലിസ്ത്യർ തങ്ങളുടെ പാപ 
ങ്ങള്‍ പൊറുക്കപ്പെടാന്‍ യഹോവയ്ക്കു വഴി 
പാടായി മുഴകളുടെ സ്വര്‍ണ്ണമാത്ൃകകള്‍ അയ 

ച്ചു. ഓരോ ഫെലിസ്ത്ൃനഗരത്തിനും ഓരോ 
സ്വര്‍ണ്ണമുഴകള്‍ വീതം അവരയച്ചു. 
അസ്തോദ്‌, ഗസ്സ, അസ്കലോന്‍, ഗത്ത്‌, 
എക്രോന്‍ എന്നിവയായിരുന്നു ആ ഫെലി 
സ്ത്യപട്ടണങ്ങള്‍. 1$എലികളുടെ സ്വര്‍ണ്ണമാതൃ 
കകളും ഫെലിസ്ത്യര്‍ അയച്ചിരുന്നു. അഞ്ചു 
ഫെലിസ്തൃഭരണാധിപന്മാരുടെ പട്ടണങ്ങ 
ളുടെ എണ്ണത്തിന്‍റെ അത്ര എലികളുടെ സ്വര്‍ 
ണ്ണമാതൃകകളുണ്ടായിരുന്നു ആ പട്ടണങ്ങള്‍ക്കു 
ചുറ്റും മതിലുകളുണ്ടായിരുന്നു. 

ബേത്ത്ശേമെശുകാര്‍ യഹോവയുടെ വി 
ശുദ്ധപെട്ടുകം ഒരു പാറമേല്‍ വച്ചു. പാറ ഇപ്പോ 
ഴും ബേത്ത്ശേമെശിലെ യോശുവയുടെ വയ 
ലിലാണ്‌. പക്ഷേ ബേത്ത്ശേമെശുകാര്‍ 
യഹോവയുടെ വിശുദ്ധപെട്ടകം കണ്ടപ്പോള്‍ 
ഒരു പുരോഹിതനും അവരോടൊപ്പമുണ്ടായിരു 
ന്നില്ല. അതിനാല്‍ ദൈവം എഴുപതു ബേത്ത്‌ 
ശേമെശുകാരെ വധിച്ചു. യഹോവ അവരെ 
അതിഭീകരമായി ഉപദ്രവിച്ചിരുന്നതിനാല്‍ 
ബേത്ത്ശേമെശുകാര്‍ കരഞ്ഞു. 20അതിനാല്‍ 
ബേത്ത്ശേമെശുകാര്‍ പറഞ്ഞു, “ഈ വിശുദ്ധ 
പെട്ടകം പരിപാലിക്കാന്‍ കഴിയുന്ന പുരോഹി 
തന്‍ എവിടെയാണ്‌? ഈ പെട്ടകം ഇവിടെ 
നിന്നും എങ്ങോട്ടു കൊണ്ടുപോകും?” 

മകിരൃയത്ത്യെയാരീമില്‍ ഒരു പുരോഹിതനു 
ണ്ടായിരുന്നു. ബേത്ത്ശേമെശുകാര്‍ കിര്യത്ത്‌ 
യെയാരീംകാര്‍ക്ക്‌ ഒരു സന്ദേശമയച്ചു. ദൂത ന്മാര്‍ 
പറഞ്ഞു, “ഫെലിസ്ത്യര്‍ യഹോവയുടെ വിശു 
ദ്ധപെട്ടകം തിരികെ കൊണ്ടുവന്നിരിക്കുന്നു. 
ഇറങ്ങി വന്ന്‌ അത്‌ നിങ്ങളുടെ നഗരത്തിലേക്കു 
കൊണ്ടു പോവുക.” 

കിരൃത്ത്യെയാരീമിലെ ആളുകള്‍ വന്ന്‌ 
യഹോവയുടെ വിശുദ്ധപെട്ടകം എടുത്തു 

കൊണ്ടുപോയി. അവര്‍ ഒരു കുന്നില്‍മുകളി 
ലുള്ള അബീനാദാബിന്‍െറ വീട്ടിലേക്കു യഹോ 
വയുടെ പെട്ടകം കൊണ്ടുപോയി. യഹോവ 
യുടെ പെട്ടകത്തിനു കാവല്‍ നില്‍ക്കാന്‍ അബീ 
നാദാബിന്‍െറ പൂത്രന്‍ എലെയാസാരിനെ 
ശുദ്ധീകരിക്കുന്നതിന്‌ അവര്‍ ഒരു വിശേഷ ചട 






































1 ശമൂവേല്‍ 6:13-7:11 


ങ്ങും നടത്തി. 2പെട്ടകം ദീര്‍ഘകാലം, ഇരുപതു 
വര്‍ഷം കിരൃത്ത്‌ യെയാരീമിലിരുന്നു. 





യിസ്രായേലുകാരെ യഹോവ രക്ഷിക്കുന്നു 

യിസ്രായേലുകാര്‍ വീണ്ടും യഹോവയെ 
പിന്തുടരാന്‍ തുടങ്ങി. ശമൂവേല്‍ യിസ്രായേല്‍ 
ജനതയോടു പറഞ്ഞു, “നിങ്ങള്‍ യഥാര്‍ത്ഥ 
ത്തില്‍ യഹോവയിങ്കലേക്കു പൂര്‍ണ്ണമനസ്സോ 
ടെ മടങ്ങി വരുന്നെങ്കില്‍ നിങ്ങള്‍ നിങ്ങളുടെ 
വിദേശദൈവങ്ങളെ ദുരെക്കളയണം. അസ്തോ 
രെത്തിന്‍െറ വിഗ്രഹങ്ങള്‍ നിങ്ങള്‍ ദൂരെയെറി 
യണം. നിങ്ങള്‍ യഹോവയ്ക്കു പൂര്‍ണ്ണമായും 
ആത്മസമര്‍പ്പണം നടത്തണം. നിങ്ങള്‍ യഹോ 
വയെ മാത്രമേ ശുശ്രൂഷിക്കാവൂ! അപ്പോള്‍ 
യഹോവ നിങ്ങളെ ഫെലിസ്ത്യരില്‍നിന്നും 
രക്ഷിക്കും.” 

ദ്അതിനാല്‍ യിസ്രായേലുകാര്‍ ബാലിനന്‍െറെ 
യും അസ്തോരെത്തിന്‍െറയും വിഗ്രഹങ്ങള്‍ 
എറിഞ്ഞുകളഞ്ഞു. യഹോവയെ മാത്രമേ 
അവര്‍ ശുശ്രൂഷിച്ചുള്ളൂ. ശമൂവേല്‍ പറഞ്ഞു, 
“യിസ്രായേലുകാരെല്പാം മിസ്പയില്‍ സമ്മേ 
ളിക്കണം. ഞാന്‍ നിങ്ങള്‍ക്കായി യഹോവ 
യോടു പ്രാര്‍ത്ഥിക്കാം.” 

യിസ്രായേലുകാര്‍ മിസ്പയില്‍ ഒത്തുകൂടി. 
അവര്‍ക്കു വെള്ളം കിട്ടുകയും അവരത്‌ യഹോ 
വയുടെ സവിധത്തില്‍ ഒഴിക്കുകയും ചെയ്തു. 
അങ്ങനെ അവര്‍ ഉപവാസം തുടങ്ങി. അവര്‍ 
അന്ന്‌ ആഹാരം ഒന്നും കഴിക്കാതിരിക്കുകയും 
തങ്ങളുടെ പാപങ്ങള്‍ ഏറ്റുപറയുകയും ചെ 
യ്തു. അവര്‍ പറഞ്ഞു, “ഞങ്ങള്‍ യഹോവ 
യ്ക്കെതിരെ പാപം ചെയ്തു.” അങ്ങനെ ശമൂ 
വേല്‍ മിസ്പയില്‍ യിസ്ധരായേലുകാര്‍ക്ക്‌ 
ന്യായാധിപനായി. 

അയിസ്രായേലുകാര്‍ മിസ്പയില്‍ സമ്മേളി 
ക്കുന്ന കാര്യം ഫെലിസ്ത്യർ അറിഞ്ഞു. ഫെലി 
സ്തൃഭരണാധിപന്മാര്‍ യിസ്രായേലുകാരോടു 
യുദ്ധത്തിനു പുറപ്പെട്ടു. ഫെലിസ്ത്യർ വരുന്ന 
കാര്യം കേട്ട യിസ്രായേലുകാര്‍ ഭയന്നു. യിസ്രാ 
യേലുകാര്‍ ശമൂവേലിനോടു പറഞ്ഞു, “നമ്മു 
ടെ ദൈവമാകുന്ന യഹോവയോടു ഞങ്ങള്‍ക്കു 
വേണ്ടി പ്രാര്‍ത്ഥിക്കുന്നത്‌ അവസാനിപ്പിക്ക 
രുത്‌! ഞങ്ങളെ ഫെലിസ്ത്യരില്‍നിന്നും രക്ഷി 
ക്കുവാന്‍ അവനോടാവശ്യപ്പെടുക!” 

ശമൂവേല്‍ ഒരു കുഞ്ഞാടിനെ എടുത്തു. ആ 
കുഞ്ഞാടിനെ അവന്‍ ഒരു പൂര്‍ണ്ണ ഹോമബലി 
യായി യഹോവയ്ക്കു ഹോമിച്ചു. യിസ്രായേ 
ലുകാര്‍ക്കുവേണ്ടി ശമൂവേല്‍ യഹോവയോടു 
പ്രാര്‍ത്ഥിച്ചു. ശമൂവേലിനന്‍െറ പ്രാര്‍ത്ഥനയ്ക്കു 
യഹോവ മറുപടി പറഞ്ഞു. 14ശമൂവേല്‍ ഹോമ 
ബലി നടത്തവേ ഫെലിസ്ത്യർ യിസ്ര്രായേലി 
നോടു യുദ്ധത്തിനെത്തി. പക്ഷേ യഹോവ 
ഫെലിസ്ത്ൃര്‍ക്കടുത്ത്‌ വലിയ ഇടിമുഴക്കം 
സൃഷ്ടിച്ചു. അത്‌ ഫെലിസ്ത്യരെ ആശയക്കുഴ 
പൃത്തിലാക്കി. ഇടിമുഴക്കം ഫെലിസ്ത്യരെ ഭയ 
പ്പെടുത്തുകയും അവരാകെ കുഴങ്ങുകയും ചെ 
യ്തു. അവരുടെ നേതാക്കന്മാര്‍ക്ക്‌ അവരെ നിയ 
ന്ത്രിക്കാന്‍ കഴിയാതെ പോയി. അതിനാല്‍ 
യിസ്രായേലുകാര്‍ക്ക്‌ യുദ്ധത്തില്‍ ഫെലി 
സ്ത്ൃരെ തോല്പിക്കാന്‍ കഴിഞ്ഞു. 1യിസ്രായേ 
ലുകാര്‍ മിസ്പയില്‍നിന്നും ഓടിയിറങ്ങി 
ഫെലിസ്ത്ൃരെ ഓടിച്ചു. ബേത്ത്കാര്‍വരെ 
അവരെ യിസ്രായേലുകാര്‍ ഓടിച്ചു. വഴിയി 
ലെമ്പാടും അവര്‍ ഫെലിസ്തൃഭടന്മാരെ 
വധിച്ചു. 








1 ശമൂവേല്‍ 7:12-8:18 


യിസ്രായേലില്‍ സമാധാനം 

12ഇതിനുശേഷം ശമൂവേല്‍ ഒരു വിശേഷശില 
സ്ഥാപിച്ചു. ദൈവത്തിന്‍െറ പ്രവൃത്തികള്‍ ജന 
ങ്ങളെ ഓര്‍മ്മിപ്പിക്കാനാണ്‌ അവനതു ചെയ്‌ 
തത്‌. ശമൂവേല്‍ മിസ്പയ്ക്കും ശേനിനുമിട 
യ്ക്കാണു ശില സ്ഥാപിച്ചത്‌. ശിലയ്ക്ക്‌ “സഹാ 
യത്തിന്‍റെറ ശില” എന്നു ശമൂവേല്‍ പേരിട്ടു. 
ശമൂവേല്‍ പറഞ്ഞു, “ഇവിടം വരെയുള്ള മാര്‍ഗ്ഗ 
ത്തിലെമ്പാടും യഹോവ നമ്മെ സഹായിച്ചു.” 

13ഫെലിസ്ത്യര്‍ പരാജയപ്പെട്ടു. അവര്‍ 
യിസ്രായേലിലേക്കു പിന്നെ പ്രവേശിച്ചിട്ടില്ല. 
ശമൂവേലിന്‍െറ ശേഷകാലം മുഴുവന്‍ യഹോ 
വ ഫെലിസ്ത്ൃര്‍ക്കെതിരായിരുന്നു. 4ഫെലി 
സ്തൃര്‍ യിന്രായേലിന്‍െറ പട്ടണങ്ങള്‍ പിടി 
ച്ചെടുത്തിരുന്നു. എക്രോ൯ മുതല്‍ ഗത്തു വരെ 
യുള്ള പ്രദേശത്തെ പട്ടണങ്ങളാണ്‌ ഫെലി 
സ്ത്യര്‍ കയ്യടക്കിയിരുന്നത്‌. പക്ഷേ യിസ്രായേ 
ലുകാര്‍ ആ പട്ടണങ്ങളൊക്കെ തിരിച്ചുപിടി 
ച്ചു. ആ പടുണങ്ങള്‍ക്കു ചുറ്റുമുള്ള സ്ഥലങ്ങളും 
യിസ്രായേല്‍ തിരിച്ചുപിടിച്ചു. യിസ്രായേ 
ലിനും അമോരൃര്‍ക്കുമിടയിലും സമാധാനം 
പുലര്‍ന്നിരുന്നു. 

തന്‍െറ ജീവിതകാലം മുഴുവനും ശമൂവേല്‍ 
യിസ്രായേലിനെ നയിച്ചു. 16യിസ്രായേല്‍ജന 
തയെ വിധിച്ചുകൊണ്ട്‌ ശമൂവേല്‍ സ്ഥലങ്ങള്‍ 
തോറും സഞ്ചരിച്ചു. ബേഥേല്‍, ഗില്‍ഗാല്‍, 
മിസ്പാ എന്നിവിടങ്ങളില്‍ അവന്‍ പോയി. 
അങ്ങനെ ഈ സ്ഥലങ്ങളിലെല്ലാം അവന്‍ ജന 
ങ്ങളെ വിധിക്കുകയും ഭരിക്കുകയും ചെയ്തു. 
പക്ഷേ ശമൂവേലിന്‍െറ ഭവനം രാമയിലായി 
രുന്നു. അതിനാല്‍ ശമൂവേല്‍ എപ്പോഴും 
അങ്ങോട്ടു മടങ്ങിപ്പോയിരുന്നു. ശമൂവേല്‍ രാമ 
യിലിരുന്ന്‌ യിസ്രായേലുകാരെ വിധിക്കുകയും 
ഭരിക്കുകയും ചെയ്തു. രാമയില്‍ ശമൂവേല്‍ ഒരു 
യാഗപീഠം യഹോവയ്ക്കായി പണിയുകയും 
ചെയ്തു. 


























യിസ്രായേല്‍ ഒരു രാജാവിനെ 
ആവശ്യപ്പെടുന്നു 

R വൃദ്ധനായപ്പോള്‍ ശമൂവേല്‍ തന്‍െറ പുത്ര 

ന്മാരെ യിസ്ധ്രായേലിന്‍െറ ന്യായാധിപന്മാ 
രാക്കി. 2ശമൂവേലിന്‍െറ മൂത്തപുത്രന്‍െറ പേര്‍ 
യോവേല്‍ എന്നായിരുന്നു. അബീയാവു എന്നാ 
യിരുന്നു രണ്ടാമത്തെ പുത്രന്‍റെ പേര്‍. ബേര്‍ 
ശേബയിലെ ന്യായാധിപന്മാരായിരുന്നു യോ 
വേലും അബീയാവും. 3പക്ഷേ ശമൂവേലിന്‍െറെറ 
പുത്രന്മാര്‍ അവന്‍ ജീവിച്ചതു പോലെയല്ല 
ജീവിച്ചത്‌. യോവേലും അബീയാവും കൈക്കൂ 
ലിവാങ്ങി. അവര്‍ രഹസ്യമായി പണം വാങ്ങു 
കയും കോടതിയില്‍ തീരുമാനങ്ങള്‍ മാറ്റുകയും 
ചെയ്തുപോന്നു. അവര്‍ ജനങ്ങളെ കോടതി 
യില്‍ വഞ്ചിച്ചു. അതിനാല്‍ യിസ്രായേലിലെ 
മൂപ്പന്മാര്‍ ഒത്തുകൂടി. അവര്‍ ശമൂവേലിനെ 
കാണാന്‍ രാമയിലേക്കു പോയി. ജൂപ്പന്താര്‍ 
ശമൂവേലിനോടു പറഞ്ഞു, “നിനക്കു വയ 
സ്റ്റായി. നിന്‍െറ മക്കളാകട്ടെ നേരായ വഴിക്കല്ല 
ജീവിക്കുന്നതും. അവര്‍ നിന്നെപ്പോലെയല്ല. 





280 


“ജനങ്ങള്‍ നിന്നോടു പറയുന്നതു പോലെ 
ചെയ്യുക. അവര്‍ നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല. 
അവര്‍ എന്നെയാണ്‌ തിരസ്കരിച്ചത്‌! ഞാന്‍ 
അവരുടെ രാജാവായിരിക്കാനല്ല അവരുടെ 
ആഗ്രഹം! 8എപ്പോഴും ചെയ്യുമ്പോലെ തന്നെ 
യാണവര്‍ ചെയ്യുന്നത്‌. അവരെ ഞാന്‍ ഈജി 
പ്തില്‍നിന്നും പുറത്തേക്കു കൊണ്ടുവന്നു. 
പക്ഷേ അവര്‍ എന്നെ വിട്ട്‌ അന്യദൈവങ്ങളെ 
ശുശ്രൂഷിച്ചു. നിന്നോടും അവര്‍ അങ്ങനെ 
തന്നെ ചെയ്യുന്നു. 9ജനങ്ങള്‍ പറയുന്നതു കേട്ട്‌ 
അവര്‍ ആവശ്യപ്പെടുന്നതു ചെയ്യുക. പക്ഷേ 
അവര്‍ക്കൊരു മുന്നറിയിപ്പ്‌ നല്‍കുക. ഒരു 
രാജാവ്‌ അവരോടു ചെയ്യുന്ന കാര്യങ്ങള്‍ അവ 
ര്‍ക്കു പറഞ്ഞു കൊടുക്കുക! ഒരു രാജാവെങ്ങനെ 
ജനങ്ങളെ ഭരിക്കുന്നെന്ന്‌ അവരോടു പറയുക.” 

10അവര്‍ ഒരു രാജാവിനെ ആവശ്യപ്പെട്ടു. 
അതിനാല്‍ യഹോവ പറഞ്ഞതെല്ലാം ശമൂ 
വേല്‍ അവരോടു പറഞ്ഞു. വശമൂവേല്‍ പറ 
ഞ്ഞു, “നിങ്ങളെ ഭരിക്കാന്‍ ഒരു രാജാവുണ്ടെ 
ങ്കില്‍ ഇങ്ങനെയായിരിക്കും അവന്‍ നിങ്ങളോടു 
പെരുമാറുക. അവന്‍ നിങ്ങളുടെ പുത്രന്മാരെ 
പിടിച്ചു കൊണ്ടുപോകും. അവന്‍ അവരെ നിര്‍ 
ബന്ധിച്ച്‌ അവന്‍െറ സേവകരാക്കും. അവന്‍ 
അവരെ അവന്‍െറ പട്ടാളക്കാരാക്കും. അവര്‍ 
അവന്‍െറ രഥങ്ങളിലും കുതിരപ്പുറത്തുമിരുന്നു 
യുദ്ധം ചെയ്യുന്ന ഭടന്മാരായിത്തീരും. രാജാവി 
ന്‍െറ രഥത്തിനു മുമ്പിലൂടെ ഓടുന്ന കാവല്‍ 
ക്കാരായിത്തീരും നിങ്ങളുടെ പുത്രന്മാര്‍. 12നിങ്ങ 
ളുടെ പുത്രന്മാരെ ഭടന്മാരാക്കാന്‍ ഒരു രാജാവ്‌ 
നിര്‍ബന്ധിക്കും. അവരില്‍ ചിലര്‍ സഹനസ്രാധി 
പന്മാരായിരിക്കാം. ചിലര്‍ അര്‍ദ്ധശതാധിപന്മാ 
രൂമായേക്കാം. രാജാവ്‌ നിങ്ങളുടെ പുത്രന്മാരെ 
തന്‍റെ വയലുകളില്‍ ഉഴവു നടത്തുന്നതിനും 
വിളവു കൊയ്യുന്നതിനും നിയോഗിച്ചേക്കാം. 
നിങ്ങളുടെ പുത്രന്മാരില്‍ ചിലരെക്കൊണ്ട്‌ 
രാജാവ്‌ യുദ്ധത്തിനുള്ള ആയുധങ്ങളുണ്ടാക്കി 
ച്ചേക്കാം. തന്‍െറ രഥത്തിന്‍റെ സാധനങ്ങളുണ്ടാ 
ക്കാനും അവന്‍ അവരെ നിര്‍ബന്ധിക്കും! 13രാജാ 
വ്‌ നിങ്ങളുടെ പെണ്‍മക്കളെ പിടിച്ചു കൊണ്ടു 
പോകും. നിങ്ങളുടെ പുത്രിമാരില്‍ ചിലരെ 
ക്കൊണ്ട്‌ അവന്‍ തനിക്കു സുഗന്ധദ്രവ്യങ്ങളു 
ണ്ടാക്കിക്കും. നിങ്ങളുടെ പുത്രിമാരില്‍ ചിലരെ 
ക്കൊണ്ട്‌ അവന്‍ പാചകം ചെയ്യിക്കുകയും 
ചെയ്യും. 

14“നിങ്ങളുടെ നല്ല വയലുകളും മുന്തിരി 
ത്തോപ്പുകളും ഒലീവു തോട്ടങ്ങളും രാജാവ്‌ 
എടുക്കും. അവന്‍ അതെല്ലാം നിങ്ങളില്‍ നിന്നെ 
ടുത്ത്‌ അവന്‍െറ ഉദ്യോഗസ്ഥന്മാര്‍ക്കു നല്‍കും. 
15നിങ്ങളുടെ ധാനൃത്തിന്‍െറയും മുന്തിരിയു 
ടേയും പത്തിലൊന്ന്‌ അവന്‍ എടുക്കും. ഇതെ 
ല്ലാം അവന്‍ തന്‍െറ ഉദ്യോഗസ്ഥന്മാര്‍ക്കും ഭൃത്യ 
ന്മാര്‍ക്കും നല്‍കും. 1നിങ്ങളുടെ ഭൃത്യന്മാരായ 
സ്ത്രീപുരുഷന്മാരെ രാജാവ്‌ കൊണ്ടുപോകും. 
നിങ്ങളുടെ മികച്ച കാലികളെയും കഴുതക 
ളെയും അവന്‍ കൊണ്ടുപോകും. അവയെ 
അവന്‍ തന്‍െറ സ്വന്തം ജോലികള്‍ക്കായി ഉപ 
യോഗിക്കും. 17നിങ്ങളുടെ കാലിക്കൂട്ടത്തിനെറെ 
പത്തിലൊന്ന്‌ അവന്‍ കൊണ്ടുപോകും. 





























ഇനി ഞങ്ങളെ ഭരിക്കാന്‍ മറ്റു രാജ്യങ്ങളിലേതു 
പോലെ ഒരു രാജാവിനെ തരൂ.” 

അങ്ങനെ മൂപ്പന്മാര്‍ അവരെ നയിക്കാന്‍ ഒരു 
രാജാവിനെ ആവശ്യപ്പെട്ടു. അതൊരു മോശ 
പ്പെട്ട ആശയമാണെന്ന്‌ ശമൂവേലിനു തോന്നി. 
അതിനാല്‍ ശമൂവേല്‍ യഹോവയോടു പ്രാര്‍ 
ത്ഥിച്ചു. "യഹോവ ശമൂവേലിനോടു പറഞ്ഞു, 





“നിങ്ങള്‍ സ്വയം ഈ രാജാവിന്‍െറ അടിമ 
കളായിത്തീരും. 18ആ കാലമാകുമ്പോള്‍ നിങ്ങള്‍ 
തെരഞ്ഞെടുത്ത രാജാവിനെയോര്‍ത്ത്‌ നിങ്ങള്‍ 
വിലപിക്കും. എന്നാല്‍ അപ്പോള്‍ നിങ്ങളുടെ 
കരച്ചിലിന്‌ യഹോവ മറുപടി നല്‍കുകയു 
മില്ല.” 





281 


പക്ഷേ ജനങ്ങള്‍ ശമൂവേലിനെ ചെവി 
ക്കൊണ്ടില്ല. അവര്‍ പറഞ്ഞു, “വേണ്ട! ഞങ്ങള്‍ 
ക്കു ഞങ്ങളെ ഭരിക്കാനൊരു രാജാവു വേണം. 
20അപ്പ്പോള്‍ ഞങ്ങള്‍ മറ്റെല്ലാ രാജ്യങ്ങളെയും 
പോലെയാകും. നമ്മുടെ രാജാവ്‌ നമ്മെ നയി 
ക്കും. അവന്‍ നമ്മോടൊപ്പം വന്ന്‌ നമ്മുടെ 
യുദ്ധങ്ങളില്‍ പടവെട്ടും. ”മിശമൂവേല്‍ ജനങ്ങ 
ളില്‍നിന്നും തിരിഞ്ഞ്‌ യഹോവയോടു അവ 
രുടെ വാക്കുകള്‍ ആവര്‍ത്തിച്ചു. 2യഹോവ 
മറുപടി പറഞ്ഞു, “നീ അവരെ ചെവിക്കൊ 
്ളണം! അവര്‍ക്ക്‌ ഒരു രാജാവിനെ കൊടു 
ക്കുക.” 

അനന്തരം ശമൂവേല്‍ യിസ്രായേലുകാരോടു 
പറഞ്ഞു, “കൊള്ളാം! നിങ്ങള്‍ക്കൊരു പുതിയ 
രാജാവിനെ ലഭിക്കും. ഇപ്പോള്‍ നിങ്ങളെല്പാ 
വരും വീട്ടിലേക്കു മടങ്ങുക.” 








ശൌല്‍ തന്‍െറ പിതാവിന്‍െറ കഴു 
തകളെ തെരയുന്നു 

ബെന്യാമീന്‍െറ ഗോത്രത്തില്‍നിന്നുള്ള ഒരു 

പ്രധാന വൃക്തിയായിരുന്നു കീശ്‌. അബീ 
യേലിനന്‍െറെ പുത്രനായിരുന്നു അവന്‍. സെറോ 
റി൯െറെ പുത്രനായിരുന്നു അബീയേല്‍. 
ബെപഖോറയുടെ പുത്രന്‍ സെറോര്‍. ബെന്യാ 
മീന്‍കാരനായ അഫീഹിനന്‍െറ പുത്രന്‍ ബെ 
ഖോറാ. 2കീശിന്‌ ശൌല്‍ എന്നൊരു പുത്രനു 
ണ്ടായിരുന്നു. ശൌല്‍ സുന്ദരനായൊരു യുവാ 
വായിരുന്നു. ശൌലിനെക്കാള്‍ സുന്ദരനായി 
മറ്റൊരാളുണ്ടായിരുന്നില്ല. ശൌല്‍ യിസ്രായേ 
ലിലെ മറ്റാരെയുംകാള്‍ തലയെടുപ്പുള്ളവനു 
മായിരുന്നു. 

ഒരു ദിവസം കീശിന്‍െറ കഴുതകളെ 
കാണാതായി. അതിനാല്‍ കീശ്‌ തന്‍െറ പുത്ര 
നായ ശൌലിനോടു പറഞ്ഞു, “ഭുത്യന്മാരിലൊ 
രുവനേയും കൂട്ടി കഴുതകളെ തേടിപ്പോവുക.” 
ശൌല്‍ കഴുതകളെ തേടിപ്പോയി. എഫ്രയീ 
മിലെ കുന്നിന്‍പ്ര ദേശത്തുകൂടി ശൌല്‍ നടന്നു. 
ശാലീശായ്ക്കു ചുറ്റുമുള്ള പ്രദേശത്തു കൂടിയും 
ശൌല്‍ നടന്നു. പക്ഷേ കീശിനന്‍െറെ കഴുതകളെ 
കണ്ടുപിടിക്കാന്‍ ശൌലിനും ഭൃത്യനും കഴിഞ്ഞി 
ല്ല. അതിനാല്‍ ശെൌലും ഭൃത്യനും ശാലീമിനു 
ചുറ്റുമുള്ള പ്രദേശത്തേക്കു പോയി. പക്ഷേ 
അവിടെയും കഴുതകളുണ്ടായിരുന്നില്ല. അതി 
നാല്‍ ശൌല്‍ ബെന്യാമീന്‍െറ പ്രദേശത്തുകൂടി 
സഞ്ചരിച്ചു. പക്ഷേ കഴുതകളെ കണ്ടെത്താ൯ 
അവനും ഭൂത്യനും അപ്പോഴും കഴിഞ്ഞില്ല. 

അവസാനം ശൌലും ഭൃത്യനും സൂഫ്‌ എന്ന്‌ 
പേരായ പട്ടണത്തിലെത്തി. ശൌല്‍ ഭൂത്യനോടു 
പറഞ്ഞു, “നമുക്ക്‌ മടങ്ങിപ്പോകാം. എന്‍െറ 
പിതാവ്‌ കഴുതകളെലച്ഛറ്റിയുള്ള ആലോചന 
നിര്‍ത്തി നമ്മളെപ്പറ്റി വ്യാകുലപ്പെട്ടു തുടങ്ങി 
യിരിക്കാം.” 6പക്ഷേ ഭൃത്യന്‍ മറുപടി പറഞ്ഞു, 
“ഈ പട്ടണത്തില്‍ ഒരു ദൈവപുരുഷനുണ്ട്‌. 
ജനങ്ങള്‍ ആദരിക്കുന്നവനാണയാള്‍. അയാള്‍ 
പറയുന്നതെല്ലാം യഠഥാര്‍ത്ഥ്യമാകാറുണ്ട്‌. 
അതിനാല്‍ നമുക്കു പട്ടണത്തിലേക്കു പോകാം. 
നമ്മള്‍ ഇനി എങ്ങോട്ട്‌ പോകണമെന്നു പറ 
യാന്‍ ചിലപ്പോള്‍ ദൈവപുരുഷനു കഴിഞ്ഞേ 
ക്കും.” 

"ശൌല്‍ തന്‍െറ ഭൃത്യനോടു ചോദിച്ചു, “തീര്‍ 
ച്ചയായും നമുക്കു പട്ടണത്തിലേക്കു പോകാം. 
പക്ഷേ നമുക്കു അവനെന്തു നല്‍കാന്‍ കഴിയും? 
ദൈവപുരുഷനു കൊടുക്കാന്‍ നമ്മുടെ കൈ 
യില്‍ ഒന്നുമില്ല. നമ്മുടെ സഞ്ചിയിലെ ഭക്ഷ 




















1 ശമൂവേല്‍ 8:19-9:20 


ണം പോലും തീര്‍ന്നിരിക്കുന്നു. നമ്മള്‍ അവന്‍ 
എന്ത്‌ നല്‍കും?” 

മ്ൂത്യന്‍ വീണ്ടും ശൌലിനു മറുപടി നല്‍കി, 
“നോക്കൂ എന്‍െറ കയ്യില്‍ കുറച്ചു പണമുണ്ട്‌. 
നമുക്കതു ദൈവപുരുഷനു നല്‍കാം. അപ്പോള്‍ 
നാം ഇനി എവിടെ പോകണമെന്ന്‌ അവന്‍ 
പറയും.” 

$1 ശൌല്‍ തന്‍െറ ഭൃത്യനോടു പറഞ്ഞു, “നല്ല 
ആശയം! നമുക്കു പോകാം! “അതിനാല്‍ അവര്‍ 
ദൈവപുരുഷ൯ന്‍ വസിച്ചിരുന്ന പട്ടണത്തി 
ലേക്കു പോയി. അവര്‍ കുന്നുകയറി നടന്ന്‌ 
പട്ടണത്തിലേക്കു പോയി. വെള്ളം കോരാന്‍ 
പോയ ചില യുവതികളെ അവര്‍ കണ്ടുമുട്ടി. 
അവര്‍ യുവതികളോടു ചോദിച്ചു: “ദര്‍ശകന്‍൯ 
ഇവിടെയുണ്ടോ?” (മുന്പ്‌ യിസ്ധരായേലുകാര്‍ 
“പ്രവാചകനെ” ദര്‍ശകന്‍ എന്നാണു വിളിച്ചി 
രുന്നത്‌. ദൈവത്തോടു എന്തെങ്കിലും ചോദി 
ക്കാനാഗ്രഹിക്കുമ്പോള്‍, “നമുക്ക്‌ ഒരു ദര്‍ശക 
ന്‍െറയടുത്തേക്കു പോകാം” എന്നാണു പറഞ്ഞി 
രുന്നത്‌.”) 

യുവതികള്‍ മറുപടി പറഞ്ഞു, “ഉവ്വ്‌, ദര്‍ശ 
കന്‍ ഇവിടെയുണ്ട്‌. ഇന്നാണദ്ദേഹം പടുണത്തി 
ലേക്കു വന്നത്‌. ജനങ്ങളില്‍ ചിലര്‍ ആരാധന 
യ്ക്കുള്ള സ്ഥലത്ത്‌ ഒരു സമാധാനബലി പങ്കു 
വയ്ക്കാന്‍ ഒത്തുകൂടുകയാണ്‌. ദപട്ടണത്തി 
ലേക്കു പോവുക. നിങ്ങള്‍ക്കവനെ കാണാന്‍ 
കഴിയും. നിങ്ങള്‍ക്കു ധൃതിയുണ്ടെങ്കില്‍ അവന്‍ 
ആരാധനാസ്ഥലത്ത്‌ ഭക്ഷണത്തിനു കയറും 
മുമ്പ്‌ അവനെ കാണാം. പ്രവാചകന്‍ ബലിയെ 
അനുഗ്രഹിക്കുന്നു. അതിനാല്‍ അവന്‍ അവിടെ 
യെത്തുംവരെ ജനങ്ങള്‍ ഒന്നും കഴിച്ചു തുടങ്ങ 
രുത്‌. അതിനാല്‍ നിങ്ങള്‍ക്കു ധൃതിയുണ്ടെങ്കില്‍ 
പ്രവാചകനെ കാണാം.” 

14ശൌലും ഭൃത്യനും മലകയറി പട്ടണത്തിലേ 
ക്കുള്ള യാത്രയാരംഭിച്ചു. അവര്‍ മലകയറിച്ചെ 
ന്നപ്പോള്‍ ശമൂവേല്‍ തങ്ങളുടെയടുത്തേക്കു 
നടന്നു വരുന്നതു കണ്ടു. ശമൂവേല്‍ പട്ടണ 
ത്തില്‍നിന്നും ആരാധനാസ്ഥലത്തേക്കു പോകു 
ന്ന വഴിയായിരുന്നു അത്‌. 

തുന്‍ദിവസം യഹോവ ശമൂവേലിനോടു 
പറഞ്ഞു, 1“നാളെ ഈ സമയത്ത്‌ ഞാനൊ 
രാളെ നിന്‍െറയടുത്തേക്കു അയയ്ക്കും. അവന്‍ 
ബെന്യാമീന്‍ഗോത്രക്കാരനായിരിക്കും. അവനെ 
നീ യിസ്രായേലിലെ എന്‍റെ ജനതയുടെ 
നേതാവായി അഭിഷേകം കഴിക്കണം. അയാള്‍ 
എന്‍െറ ജനതയെ ഫെലിസ്തൃരില്‍നിന്നും 
രക്ഷിക്കും. എന്‍െറ ജനത യാതനയനുഭവിക്കു 
ന്നതു ഞാന്‍ കണ്ടു. എന്‍െറ ജനതയുടെ നില 
വിളി ഞാന്‍ കേട്ടു.” 

ശമൂവേല്‍ ശൌലിനെ കാണുകയും 
യഹോവ അവനോടിങ്ങനെ പറയുകയും 
ചെയ്തു. “ഇയാളെപ്പറ്റിയാണ്‌ ഞാന്‍ പറ 
ഞ്ഞത്‌. എന്‍െറ ജനതയ്ക്കുമേല്‍ അവന്‍ ഭരി 
ക്കും.” 18ശൌല്‍ കവാടത്തിങ്കല്‍ ശമൂവേലിനന്‍െറെ 
അടുത്തേക്കു വന്നു. ശൌല്‍ ചോദിച്ചു, “ദര്‍ശക 
ന്‍െറ വീടേതാണ്‌?” 

19ശമൂവേല്‍ മറുപടി പറഞ്ഞു, “ഞാനാണ്‌ 
ദര്‍ശകന്‍൯. എനിക്കു മുമ്പേ ആരാധനാസ്ഥല 
ത്തേക്കു പോവുക. നീയും നിന്‍െറ ഭൃതനും 
ഇന്ന്‌ എന്നോടൊപ്പം ഭക്ഷണം കഴിക്കണം. 
നിങ്ങളെ നാളെ വീട്ടിലേക്കു പോകാന്‍ ഞാന്‍ 
അനുവദിക്കാം. നിങ്ങളുടെ ചോദ്യങ്ങള്‍ക്കൊ 
ക്കെ ഞാന്‍ ഉത്തരം നല്‍കാം. 20മൂന്നു ദിവസം 
മുമ്പു നഷ്ടപ്പെട്ട കഴുതകളെയോര്‍ത്ത്‌ വ്യാകു 




















1 ശമൂവേല്‍ 9:21-10:13 


ലപ്പെടേണ്ട. അവ കണ്ടെടുക്കപ്പെട്ടു കഴിഞ്ഞു. 
ഇപ്പോള്‍ യിസ്രായേലുകാര്‍ക്ക്‌ നിന്നെ ആവ 
ശൃമുണ്ട്‌. നിന്നെയും നിന്‍െറ പിതാവിന്‍െറ 
കുടുംബക്കാരെയും അവര്‍ക്കാവശ്യമുണ്ട്‌.” 

മിശൌല്‍ മറുപടി പറഞ്ഞു, “പക്ഷേ ഞാന്‍ 
ബെന്യാമീന്‍െറെ ഗോത്രത്തിലെ ഒരംഗമാണ്‌. 
യിസ്രായേലിലെ ഏറ്റവും ചെറിയ ഗോത്രമാ 
ണിത്‌. ബെന്യാമീന്‍ ഗോത്രത്തിലെ ഏറ്റവും 
ചെറിയ കുടുംബവും എന്റേതാണ്‌. പിന്നെ 
ന്താണ്‌ യിസ്രായേലിന്‌ എന്നെ വേണമെന്ന്‌ 
അങ്ങു പറഞ്ഞത്‌?” 

22അനന്തരം ശമൂവേല്‍, ശൌലിനെയും അവ 
ന്‍െറ ഭൂൃത്ൃയനെയും ഉണ്‌ മുറിയിലേക്കു കൊണ്ടു 
പോയി. മുപ്പതോളം പേരെ ഭക്ഷണം കഴി 
ക്കാനും ബലി പങ്കുവയ്ക്കാനും ക്ഷണിച്ചിരുന്നു. 
ശമൂവേല്‍ ശൌലിനും ഭൃത്യനും മേശയില്‍ ഏറ്റ 
വും പ്രധാന സ്ഥാനം തന്നെ നല്‍കി. മര്‍ശമൂ 
വേല്‍ പാചകക്കാരനോടു പറഞ്ഞു, “ഞാന്‍ 
നിന്നെയേല്ലിച്ച മാംസം കൊണ്ടുവരിക. 
സൂക്ഷിച്ചുവയ്ക്കാന്‍ നിന്നോടു ഞാന്‍ പറഞ്ഞ 
വീതമാണത്‌.” 

24പരിചാരകന്‍ തുടയെടുത്ത്‌ ശൌലിന്‍െറ 
മുമ്പില്‍ മേശമേല്‍ വച്ചു. ശമൂവേല്‍ പറഞ്ഞു, 
“ഇതാണ്‌ ഞാന്‍ നിനക്കുവേണ്ടി സൂക്ഷിച്ച 
മാംസം. ഈ വിശിഷ്ട സമ്മേളനത്തില്‍ നിനക്കു 
തരാന്‍വേണ്ടി ഒരുക്കിയതാകയാല്‍ അതു തിന്നു 
ക.” അതിനാല്‍ ശൌല്‍ ശമൂവേലിനോടൊപ്പം 
അന്നു ഭക്ഷിച്ചു. 

2അവര്‍ ഭക്ഷണം കഴിച്ചതിന്‍െറെശേഷം ആരാ 
ധനാലയത്തില്‍നിന്നും പുറത്തിറങ്ങി പട്ടണ 
ത്തിലേക്കു മടങ്ങിപ്പോയി. ശമൂവേല്‍, ശൌ 
ലിന്‌ മച്ചില്‍ ഒരു കിടക്കയൊരുക്കിയിട്ട്‌ ഉറ 
ങ്ങാന്‍ പോയി. 2%പിറ്റേന്ന്‌ അതിരാവിലെ ശമൂ 
വേല്‍ മച്ചിലുള്ള ശൌലിനോട്‌ ഉച്ചത്തില്‍ പറ 
ഞ്ഞു, “എഴുന്നേല്‍ക്കൂ. നിങ്ങളെ ഞാന്‍ നിങ്ങ 
ളുടെ വഴിയെ അയയ്ക്കാം.” ശൌല്‍ എഴുന്നേറ്റ്‌ 
ശമൂവേലിനോടൊപ്പം വീട്ടില്‍ നിന്നിറങ്ങി. 

27ശൌല്‍, അവന്‍െറ ഭൃത്യന്‍, ശമൂവേല്‍ എന്നി 
വര്‍ ഒരുമിച്ച്‌, പട്ടണത്തിന്‍റെ ഓരത്തുകൂടി 
നടക്കുകയായിരുന്നു. ശമൂവേല്‍ ശൌലിനോടു 
പറഞ്ഞു, “നമുക്കു മുമ്പേ പോകാന്‍ നിന്‍െറ 
ഭൂൃത്യനോടു പറയുക. എനിക്ക്‌, നിനക്കു തരാന്‍ 
ദൈവത്തില്‍നിന്നൊരു സന്ദേശമുണ്ട്‌.” അതി 
നാല്‍ ഭൃത്യന്‍ അവര്‍ക്കു മുമ്പേ നടന്നു. 











ശമൂവേല്‍ ശൌലിനെ അഭി 
ഷേകം ചെയ്യുന്നു 

] ശമൂവേല്‍ വിശുദ്ധതൈലത്തിന്‍െറ ഭര 

ണിയെടുത്തു. ശമൂവേല്‍ തൈലം ശൌ 
ലിനന്‍െറെ തലയില്‍ ഒഴിച്ചു. ശമൂവേല്‍ ശൌലി 
നെ ചുംബിച്ചിട്ടു പറഞ്ഞു, “അവന്‍െറ ജന 
തയെ നയിക്കാന്‍ യഹോവ നിന്നെ അഭിഷേകം 
ചെയ്തിരിക്കുന്നു. യഹോവയുടെ ജനതയെ നീ 
നിയന്ത്രിക്കും. അവര്‍ക്കു ചുറ്റുമുള്ള ശത്രുക്കളില്‍ 
നിന്നും നീ അവരെ രക്ഷിക്കും. യഹോവ 
നിന്നെ അവരുടെ ഭരണാധിപനായി അഭിഷേ 
കം ചെയ്തിരിക്കുന്നു. ഇത്‌ സത്ൃമാണെന്നതിന്‌ 
ഒരടയാളമിതാ: 2നീ ഇന്ന്‌ എന്നെ വിട്ടുപോകു 
മ്പോള്‍ സെല്‍സഹില്‍ ബെന്യാമീന്റെ അതിര്‍ 
ത്തിയിലുള്ള റാഹേലിന്‍െറെ ശവകുടീരത്തിന 
ടുത്തുവച്ച്‌ രണ്ടുപേരെ കാണും. അവരിരുവരും 
നിന്നോടു പറയും, “നീ തിരയുന്ന കഴുതകളെ 
ആരോ കണ്ടു. നിന്‍െറ പിതാവ്‌ കഴുതകളെപ്പറ്റി 
വിഷമിക്കുന്നതവസാനിപ്പിച്ചു. ഇപ്പോഴവന്‍൯ 





282 


നിന്നെപ്പറ്റിയാണ്‌ വേവലാതിപ്പെടുന്നത്‌. 
അവന്‍ പറയുന്നു: എന്‍െറ മകന്‍െറ കാര്യ 
ത്തില്‍ ഞാനിനി എന്തു ചെയ്യും?” 

ശമൂവേല്‍ പറഞ്ഞു, “അനന്തരം നീ താബോ 
രിലെ ഭീമന്‍ ഓക്കുമരം വരെ പോകണം. അവി 
ടെ മൂന്നു പേര്‍ നിന്നെ കാണും. അവര്‍ ബേഥേ 
ലില്‍ ദൈവത്തെ ആരാധിക്കാന്‍ പോകുകയാ 
യിരിക്കും. ഒരാളുടെ കയ്യില്‍ മൂന്നു കുഞ്ഞാടു 
കളുണ്ടായിരിക്കും. രണ്ടാമന്‍െറ കയ്യില്‍ മൂന്ന്‌ 
അപ്പക്കഷണങ്ങളും. മൂന്നാമന്‍െറ കയ്യില്‍ ഒരു 
കുപ്പി വീഞ്ഞും ഉണ്ടായിരിക്കും. ഇവര്‍ മൂന്നു 
പേരും നിന്നെ അഭിവാദ്യം ചെയ്യും. അവര്‍ 
നിനക്ക്‌ രണ്ട്‌ അപ്പക്കഷണങ്ങള്‍ തരും. നീ അവ 
രില്‍നിന്ന്‌ ആ രണ്ട്‌ അപ്പക്കഷണങ്ങള്‍ വാങ്ങ 
ണം. $അനന്തരം നീ ഗിബെയാത്ത്‌ ഏലോഹി 
മിലേക്കു പോകണം. അവിടെ ഫെലിസ്ത്യ 
രുടെ ഒരു കോട്ടയുണ്ട്‌. നീ ആ പട്ടണത്തിലേ 
ക്കെത്തുമ്പോള്‍ ഒരു സംഘം പ്രവാചകര്‍ പൂറ 
ത്തുവരും. ആരാധനാ സ്ഥലത്തുനിന്നുമാണ്‌ ആ 
പ്രവാചകര്‍ പുറത്തു വരുന്നത്‌. അവര്‍ പ്രവചി 
ക്കുകയായിരിക്കും. അവര്‍ സാരംഗി, തംബുരു, 
ഓടക്കുഴല്‍, വിപഞ്ചി എന്നിവ വായിക്കുന്നു 
ണ്ടായിരിക്കും. അപ്പോള്‍ യഹോവയുടെ 
ആത്മാവ്‌ നിന്നില്‍ മഹാശക്തിയോടെ വരും. 
നീ പ്രവാചകന്മാരോടൊത്തു പ്രവചിച്ചു തുട 
ങ്ങും. നിനക്കു മാറ്റം സംഭവിക്കും. പ്രവചനം 
നടത്തുമ്പോള്‍ നീ തികച്ചും വൃത്യസ്തനായി 
ത്തീരും. ഈ അടയാളങ്ങളൊക്കെ സംഭവിച്ച 
തിനുശേഷം നിനക്കിഷ്ടമുള്ളതു ചെയ്യാം. കാര 
ണം, ദൈവം നിന്നോടൊപ്പുമാണ്‌. 

“എനിക്കു മുമ്പേ ഗില്‍ഗാലിലേക്കു പോ 
കുക. അപ്പോള്‍ ഞാന്‍ നിനന്‍െറയടുത്തേക്ക 
വിടെ വരും. ഞാന്‍ നിനക്കു ഹോമയാഗങ്ങളും 
സമാധാനബലികളും നല്‍കും. പക്ഷേ നീ ഏഴു 
ദിവസം കാത്തിരിക്കണം. അപ്പോള്‍ ഞാന്‍ 
വന്ന്‌ എന്തു ചെയ്യണമെന്നു നിന്നോടു 
പറയാം.” 

















ശാല്‍ പ്രവാചകരെപ്പോലെയാകുന്നു 

ശൌല്‍ ശമൂവേലിന്‍െറയടുത്തുനിന്നും പോ 
കാനൊരുങ്ങിയപ്പോള്‍ ദൈവം ശൌലിന്‍െറ 
ജീവിതമാകെ തിരിച്ചു. ആ അടയാളങ്ങളെല്ലാം 
അന്നു തന്നെ സംഭവിച്ചു. 11ശൌലും ഭൃത്യനും 
ഗിബെയാത്ത്‌ ഏലോഹിമിലേക്കു പോയി. 
അവിടെവച്ച ശൌല്‍ ഒരു സംഘം പ്രവാചകരെ 
കണ്ടുമുട്ടി. ദൈവത്തിന്‍െറ ആത്മാവ്‌ മഹാശ 
ക്തിയോടെ ശൌലില്‍ വന്നു നിറയുകയും 
ശൌല്‍ പ്രവാചകന്മാരോടൊപ്പം പ്രവചനം 
നടത്തുകയും ചെയ്തു. 1ശൌലിനെ മുമ്പ്‌ 
അറിയാവുന്നവര്‍, അവന്‍ പ്രവാചകന്മാരോ 
ടൊപ്പം നിന്ന്‌ പ്രവചിക്കുന്നതു കണ്ടു. അവര്‍ 
പരസ്പരം ചോദിച്ചു, “കീശിന്‍െറ പുത്രന്‍ 
എന്തു സംഭവിച്ചു? ശൌലും പ്രവാചകന്മാരി 
ലൊരുവനാണോ?” 

2ഗിബെയാത്ത്‌ ഏലോഹിമില്‍ താമസിക്കു 
ന്ന ഒരുവന്‍ പറഞ്ഞു, “അതേ, അവന്‍ അവ 
രുടെ നേതാവാണെന്ന്‌ തോന്നുന്നുണ്ട്‌.” അതിനാ 
ലാണ്‌ ഇത്‌ ഒരു പ്രസിദ്ധമായ വചനമായത്‌, 
“ശൌലും പ്രവാചകരിലൊരാളായേോ?” 








ശൌല്‍ വീട്ടിലെത്തുന്നു 
മപ്രവചനത്തിനുശേഷം ശൌല്‍ തന്‍െറ 
വീടിനടുത്തുള്ള ആരാധനാസ്ഥലത്തെത്തി. 





283 


4ശൌലിന്‍െറ ഇളയപ്പ൯ന്‍ ശൌലിനോടും 
അവന്‍െറ ഭൂത്യനോടും ചോദിച്ചു, “നിങ്ങള്‍ 
എവിടെയായിരുന്നു?” ശൌല്‍ പറഞ്ഞു, 
“ഞങ്ങള്‍ കഴുതകളെ അന്വേഷിക്കുകയായി 
രുന്നു. ഞങ്ങള്‍ക്കവയെ കണ്ടെത്താന്‍ കഴി 
യാതെ വന്നപ്പോള്‍ ഞങ്ങള്‍ ശമൂവേലിനെ 
കാണാന്‍ പോയി.” 15ശൌലിന്‍െറ ഇളയപ്പ൯ 
ചോദിച്ചു, “ദയവായി എന്നോടു പറയുക, 
ശമൂവേല്‍ നിന്നോടെന്തു പറഞ്ഞു?” 1ശൌല്‍ 
മറുപടി പറഞ്ഞു, “കഴുതകള്‍ 
കണ്ടുപിടിക്കപ്പെട്ടു കഴി ഞ്ഞുവെന്ന്‌ ശമൂവേല്‍ 
ഞങ്ങളോടു പറഞ്ഞു.” ശൌല്‍ തന്‍െറ 
ഇളയപ്പനോടു എല്പാ കാര്യ ങ്ങളും പറഞ്ഞില്ല. 
രഠഷ്ട്രത്തെപ്പറ്റി ശമൂവേല്‍ 
പറഞ്ഞതെല്ലാമൊന്നും ശൌല്‍ പറഞ്ഞില്ല. 





ശമൂവേല്‍ ശൌലിനെ രാജാവായി 
പ്രഖ്യാപിക്കുന്നു 

17യി(്രായേല്‍ജനത മുഴുവന്‍ മിസ്പയില്‍ 
യഹോവയോടൊപ്പം ഒത്തുചേരാന്‍ ശമൂവേല്‍ 
എല്ലാവരോടും പറഞ്ഞു. 18ശമൂവേല്‍ യിസ്ധാ 
യേല്‍ജനതയോടു പറഞ്ഞു, “യിസ്രായേലി 
ന്‍റെ ദൈവമാകുന്ന യഹോവ പറയുന്നു, 
“യിസ്രായേലിനെ ഞാന്‍ ഈജിപ്തില്‍നിന്നും 
നയിച്ചു. ഈജിപ്തിന്‍െറ നിയന്ത്രണത്തില്‍ 
നിന്നും നിങ്ങളെ അടിച്ചമര്‍ത്താന്‍ ശ്രമിച്ച മറ്റു 
രാഷ്ട്രങ്ങളില്‍നിന്നും നിങ്ങളെ ഞാന്‍ രക്ഷി 
ച്ചു.” പക്ഷേ ഇന്നു നിങ്ങള്‍ നിങ്ങളുടെ ദൈവ 
ത്തെ തള്ളിപ്പറഞ്ഞു. നിങ്ങളുടെ എല്ലാ കുഴപ്പ 
ങ്ങളില്‍നിന്നും എല്ലാ പ്രശ്‌നങ്ങളില്‍നിന്നും 
നിങ്ങളുടെ ദൈവം നിങ്ങളെ രക്ഷിച്ചു. പക്ഷേ 
നിങ്ങള്‍ പറഞ്ഞു, “വേണ്ട, ഞങ്ങള്‍ക്കു ഞങ്ങളെ 
ഭരിക്കാന്‍ ഒരു രാജാവിനെ വേണം. ഇനി, വരൂ 
നിങ്ങള്‍ കുടുംബങ്ങളും ഗോത്രങ്ങളുമായി 
യഹോവയുടെ സവിധത്തില്‍ നില്‍ക്കുക.” 

20ശമൂവേല്‍ യിസ്ധ്രായേലിലെ എല്ലാ ഗോത്ര 
ങ്ങളെയും അടുത്തു കൊണ്ടുവന്നു. അനന്തരം 
ശമൂവേല്‍ പൂതിയ രാജാവിനെ തെരഞ്ഞെടു 
ക്കാന്‍ തുടങ്ങി. ആദ്യം ബെന്യാമീന്‍ ഗോത്രം 
തെരഞ്ഞെടുക്കപ്പെട്ടു. 2ബെന്യാമീ൯ ഗോത്ര 
ത്തിലെ എല്ലാ കൂടുംബങ്ങളോടും കടന്നു 
പോകാന്‍ ശമൂവേല്‍ പറഞ്ഞു. മത്രിയുടെ 
കുടുംബം തെരഞ്ഞെടുക്കപ്പെട്ടു. മത്രി കുടുംബ 
ത്തിലെ ഓരോരുത്തരോടും നടന്നു പോകാന്‍ 
ശമൂവേല്‍ പറഞ്ഞു. കീശിന്‍െറ പുത്രനായ 
ശൌല്‍ തെരഞ്ഞെടുക്കപ്പെട്ു. 

പക്ഷേ യിസ്രായേല്‍ജനത ശൌലിനെ തെര 
ഞ്ഞെടുത്തെങ്കിലും അവര്‍ക്കവനെ കണ്ടുപിടി 
ക്കാന്‍ കഴിഞ്ഞില്ല. 22അപ്പ്പോള്‍ അവര്‍ യഹോ 
വയോടു ചോദിച്ചു, “ശൌല്‍ ഇനിയും വരാത്ത 
തെന്ന്‌?” 

യഹോവ പറഞ്ഞു, “ആഹാരപദാര്‍ത്ഥങ്ങ 
ള്‍ക്കു പിന്നില്‍ ഒളിച്ചിരിക്കുകയാണ്‌ ശൌല്‍.” 
2ജനങ്ങള്‍ ഓടിച്ചെന്ന്‌ ശൌലിനെ ആഹാര 
പദാര്‍ത്ഥങ്ങള്‍ക്കു പിന്നില്‍നിന്നും പിടിച്ചു. 
ശൌല്‍ ജനങ്ങള്‍ക്കിടയില്‍ വന്നു നിന്നു. മറ്റേ 
തൊരാളെക്കാളും തലയെടുപ്പുണ്ടായിരുന്നു 
ശൌലിന്‌. 

24ശമൂവേല്‍ എല്ലാവരോടുമായി പറഞ്ഞു, 
“യഹോവ തെരഞ്ഞെടുത്തവനെ കാണുക. 
ശൌലിനെപ്പോലെ മറ്റൊരാള്‍ ജനങ്ങള്‍ക്കിടയി 
ലില്ല. "അപ്പോള്‍ ജനങ്ങള്‍ വിളിച്ചു പറഞ്ഞു, 
“രാജാവ്‌ നീണാള്‍ വാഴട്ടെ.” 28രാജത്വത്തിന്‍െറ 
ചട്ടങ്ങള്‍ ശമൂവേല്‍ ജനങ്ങള്‍ക്കു വിവരിച്ചു 














1 ശമൂവേല്‍ 10:14-11:7 


കൊടുത്തു. ചട്ടങ്ങള്‍ അവന്‍ ഒരു പുസ്തകത്തി 
ലെഴുതിവെച്ചു. അവന്‍ പുസ്തകം യഹോവ 
യുടെ സമക്ഷത്തില്‍ വച്ചു. അനന്തരം വീട്ടി 
ലേക്കു പൊയ്ക്കൊള്ളാന്‍ ശമൂവേല്‍ പറഞ്ഞു. 
2ശൌലും ഗിബെയയിലുള്ള തന്‍െറ വീട്ടി 
ലേക്കു പോയി. ദൈവം ധൈരൃശാലികളുടെ 
ഹൃദയത്തില്‍ സ്പര്‍ശിക്കുകയും അവര്‍ ശൌ 
ലിനെ പിന്തുടരാനാരംഭിക്കുകയും ചെയ്തു. 
27എന്നാല്‍ ചില കുഴപ്പക്കാര്‍ പറഞ്ഞു, “ഇയാള്‍ 
ക്കെങ്ങനെ നമ്മെ രക്ഷിക്കാനാവും?” അവര്‍ 
ശൌലിനെ ദുഷിച്ചു സംസാരിക്കുകയും 
അവനു സമ്മാനങ്ങള്‍ കൊണ്ടുവരാന്‍ വിസമ്മ 
തിക്കുകയും ചെയ്തു. പക്ഷേ ശൌല്‍ ഒന്നും 
പറഞ്ഞില്ല. 














നാഹാശ്‌, അമ്മോന്യരുടെ രാജാവ്‌ 

അമ്മോന്യരുടെ രാജാവായ നാഹാശ്‌, ഗാദി 
ന്‍െറയും രൂബേന്‍െറയും ഗോത്രക്കാരെ ഉപദ്രവി 
ച്ചിരുന്നു. നാഹാശ്‌ ഓരോരുത്തരുടെയും വലതു 
കണ്ണ്‌ തുരന്നെടുത്തിരുന്നു. അവരെ സഹായി 
ക്കാന്‍ നാഹാശ്‌ ആരെയും അനുവദിച്ചുമില്ല. 
യോര്‍ദ്ദാ൯നദിക്കു കിഴക്കുള്ള എല്ലാ യിസ്രായേ 
ലുകാരുടേയും വലതു കണ്ണ്‌ അമ്മോന്യരുടെ 
രാജാവായ നാഹാശ്‌ തുരന്നെടുത്തു. പക്ഷേ, 
ഏഴായിരം യിസ്രായേലുകാര്‍ അമ്മോന്യരില്‍ 
നിന്നും ഓടിയകന്ന്‌ യാബേശ്‌-ഗിലെയാദില്‍ 
എത്തി. 

ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോള്‍ 

] അമ്മോന്യനായ നാഹാശ്‌ തന്‍െറ സൈ 
നയവുമായി യാബേശ്‌-ഗിലെയാദ്‌ വളഞ്ഞു. 
യാബേശുകാര്‍ മുഴുവന്‍ നാഹാശിനോടു പറ 
ഞ്ഞു, “ഞങ്ങളുമായി നീ ഒരു കരാറുണ്ടാക്കി 
യാല്‍ ഞങ്ങള്‍ നിന്നെ സേവിക്കാം.” 

പക്ഷേ അമ്മോന്യനായ നാഹാള്‍ പറഞ്ഞു, 
“നിങ്ങളോരോരുത്തരുടേയും വലതു കണ്ണു പറി 
ച്ചെടുക്കാ൯ എന്നെ അനുവദിച്ചാല്‍ മാത്രം 
ഞാന്‍ നിങ്ങളുമായി ഒരു കരാറുണ്ടാക്കാം. 
അപ്പോള്‍ എല്ലാ യിസ്രായേലുകാരും ലജ്ജി 
ക്കും!” യോബേശിലെ നേതാക്കന്മാര്‍ നാഹാശി 
നോടു പറഞ്ഞു, “ഞങ്ങള്‍ക്ക്‌ ഏഴു ദിവസം 
തരിക. ഞങ്ങള്‍ യിസ്രായേലിലെമ്പാടും ദൂത 
ന്മാരെ അയയ്ക്കും. ആരും ഞങ്ങളെ സഹായി 
ക്കാന്‍ വന്നില്ലെങ്കില്‍ ഞങ്ങള്‍ നിന്‍െറ മുമ്പില്‍ 
വന്ന്‌ കീഴടങ്ങാം.” 











ശൌല്‍ യാബേശ്‌-ഗിലെയാദിനെ രക്ഷിക്കുന്നു 

ശൌല്‍ വസിച്ചിരുന്ന ഗിബെയയില്‍ ദൂത 
ന്മാരെത്തി. അവര്‍ ജനങ്ങളോടു ഈ വാര്‍ത്ത 
പറഞ്ഞു. ജനങ്ങള്‍ ഉച്ചത്തില്‍ കരഞ്ഞു, 
ശൌല്‍ വയിലില്‍ പശുക്കളോടൊപ്പമായി 
രുന്നു. വയലിനന്‍െറ മുമ്പില്‍ വന്ന ശൌല്‍ ജന 
ങ്ങള്‍ നിലവിളിക്കുന്നതു കേട്ടു. ശൌല്‍ ചോദി 
ച്ചു, “ആളുകള്‍ക്കെന്തു പറ്റി? അവരെന്താണു 
കരയുന്നത്‌?” 

അപ്പോള്‍ യാബേശില്‍നിന്നും വന്ന ദൂത 
ന്മാര്‍ പറഞ്ഞത്‌ അവര്‍ ശൌലിനോടു പറ 
ഞ്ഞു. അവരുടെ കഥ ശൌല്‍ കേട്ടു. ദൈവ 
ത്തിന്റെ ആത്മാവ്‌ മഹാശക്തിയോടെ ശൌലി 
ലേക്കു വന്നു. ശൌലിന്‌ കടുത്ത കോപമു 
ണ്ടായി. 7ഒരു ജോടി പശുക്കളെ ശൌല്‍ കഷണ 
ങ്ങളാക്കി. അനന്തരം അവന്‍ ആ കഷണങ്ങള്‍ 
ദൂതന്മാര്‍ക്കു നല്‍കി. ആ കഷണങ്ങള്‍ യിസ്ധാ 
യേലിലെമ്പാടും കൊണ്ടുനടക്കാന്‍ ശൌല്‍ 
അവരോടു കല്ലിച്ചു. യിസ്രായേല്‍ജനതയ്ക്കു 








1 ശമൂവേല്‍ 11:8-12:13 


ള്ള ഈ സന്ദേശം അവര്‍ക്കു നല്‍കുവാനും 
അവന്‍ പറഞ്ഞു. “വരൂ, ശൌലിനെയും ശമൂവേ 
ലിനെയും പിന്തുടരുക. വന്ന്‌ അവരെ സഹാ 
യിക്കുകയും ചെയ്യാത്തവരുടെ പശുക്കള്‍ക്കും 
ഇങ്ങനെ തന്നെ സംഭവിക്കും!” 

യഹോവയില്‍നിന്നൊരു മഹാഭീതി ജനങ്ങ 
ളിലേക്കു വന്നു. അവര്‍ ഒറ്റ വ്യക്തിയെന്ന 
പോലെ ഒരുമിച്ചു ചേര്‍ന്നു. ശൌല്‍ ജനങ്ങളെ 
ബേസെക്കില്‍ വിളിച്ചു കൂട്ടി. യിസ്രായേലില്‍ 
നിന്നും മൂന്നു ലക്ഷം പേരും യെഹൂദയില്‍നിന്ന്‌ 
മുപ്പതിനായിരം പേരും ഉണ്ടായിരുന്നു. ടയാബേ 
ശില്‍നിന്നുള്ള ദൂതന്മാരോടു ശൌലും ഭടന്മാരും 
പറഞ്ഞു, “ഗിലെയാദിലെ യാബേശുകാരോടു, 
നാളെ ഉച്ചയോടെ അവര്‍ രക്ഷപ്പെടുമെന്നു 
പറയുക.” 

ദൂതന്മാര്‍ യാബേശുകാരോടു ശൌലിനന്‍െറെ 
സന്ദേശം പറഞ്ഞു. യാബേശുകാര്‍ക്ക്‌ വലിയ 
സന്തോഷമായി. 1അപ്പോള്‍ യാബേശുകാര്‍ 
അമ്മോന്യനായ നാഹാശിനോടു പറഞ്ഞു, 
“നാളെ ഞങ്ങള്‍ നിന്‍െറ അടുത്തു വരും. 
അപ്പോള്‍ നിനക്കിഷ്ടമുള്ളത്‌ ഞങ്ങളോടു ചെ 
യ്തു കൊള്ളുക.” 

വപിറ്റേന്നു രാവിലെ ശൌല്‍ തന്‍െറ സേന 
യെ മൂന്നു സംഘങ്ങളാക്കി തിരിച്ചു. സൂര്യോദ 
യത്തില്‍ ശൌലും അവന്‍െറ ഭടന്മാരും അമ്മോ 
നൃരുടെ പാളയത്തിലെത്തി. പ്രഭാതത്തില്‍ 
അവര്‍ കാവല്‍ക്കാരെ മാറ്റിക്കൊണ്ടിരുന്നപ്പോള്‍ 
ശൌല്‍ അവരെ ആക്രമിച്ചു. ഉച്ചയ്ക്കു മുമ്പ്‌ 
ശൌലും ഭടന്മാരും അമ്മോന്യരെ തോല്ലിച്ചു. 
അവശേഷിച്ചിരുന്ന അമ്മോനൃഭടന്മാര്‍ വ്യത്യ 
സ്ത ദിശകളിലേക്കു ചിതറിയോടി. രണ്ടു ഭട 
ന്മാരെ ഒരുമിച്ചു കാണാന്‍ കൂടിയുണ്ടായില്ല. 
12അനന്തരം ജനങ്ങള്‍ ശമൂവേലിനോടു പറ 
ഞ്ഞു, “ശൌലിനെ രാജാവായി വേണ്ടെന്നു 
പറഞ്ഞവരെവിടെ? അവരെ ഇവിടെ കൊണ്ടു 
വരിക. ഞങ്ങള്‍ക്കവരെ കൊല്ലണം!” 13എന്നാല്‍ 
ശൌല്‍ പറഞ്ഞു, “വേണ്ട! ഇന്ന്‌ ആരെയും 
കൊല്ലേണ്ട! യഹോവ മാത്രമാണിന്ന്‌ യിസ്ധ്രാ 
യേലിനെ രക്ഷിച്ചത്‌!” 

14അപ്പോള്‍ ശമൂവേല്‍ ജനങ്ങളോടു പറഞ്ഞു, 
“വരൂ, നമുക്കു ഗില്‍ഗാലിലേക്കു പോകാം. ഗില്‍ 
ഗാലില്‍വച്ച്‌ നമുക്കു ശൌലിനെ വീണ്ടും രാജാ 
വാക്കാം.” 1 എല്ലാവരും ഗില്‍ഗാലിലേക്കു 
പോയി. അവിടെ, യഹോവയ്ക്കു മുമ്പില്‍ ജന 
ങ്ങള്‍ ശൌലിനെ രാജാവാക്കി. അവര്‍ യഹോവ 
യ്ക്കു സമധാനബലികളര്‍പ്പിച്ചു. ശൌലിനും 
എല്ലാ യിസ്ധായേലുകാര്‍ക്കും അതൊരു മഹോ 
ത്സവമായിരുന്നു. 





























രാജാവിനെപ്പറ്റി ശമൂവേല്‍ സംസാരിക്കുന്നു 
] ശമൂവേല്‍ യിസ്രധരായേലുകാരോടു പറ 

ഞ്ഞു, “നിങ്ങളെന്നോടാവശ്യപ്പെട്ടതെ 
ല്ലാം ഞാന്‍ ചെയ്തു. നിങ്ങള്‍ക്കുമേല്‍ 
ഞാനൊരു രാജാവിനെ വാഴിച്ചു. 2ഇപ്പോള്‍ 
നിങ്ങളെ നയിക്കാന്‍ നിങ്ങള്‍ക്കൊരു രാജാവു 
ണ്ടായിരിക്കുന്നു. എനിക്കു വയസ്സായി നരച്ചു. 
പക്ഷേ എന്‍െറ പുത്രന്മാരിവിടെ നിങ്ങളോടൊ 
പ്പമുണ്ട്‌. ഞാന്‍ കൊച്ചുകുട്ടിയായിരുന്ന കാലം 
തൊട്ട്‌ നിങ്ങളുടെ നേതാവായിരുന്നു. ഞാനി 
താ ഇവിടെയുണ്ട്‌. ഞാന്‍ നിങ്ങളോടു തെറ്റെ 
ന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കില്‍ നിങ്ങളത്‌ 
യഹോവയോടും നിങ്ങളുടെ തെരഞ്ഞെടുക്ക 
പ്പെട്ട രാജാവിനോടും പറയുക. ഞാനാരുടെ 
യെങ്കിലും പശുവിനേയോ കഴുതയേയോ 











284 


മോഷ്ടിച്ചിട്ടുണ്ടോോ ഞാനാരെയെങ്കിലും ഉപദ്ര 
വിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്തിട്ടുണ്ടോ? 
ആരുടെയെങ്കിലും നിയമലംഘനത്തിനു നേര്‍ 
ക്കു കണ്ണടയ്ക്കാന്‍ ഞാന്‍ കൈക്കൂലി വാങ്ങി 
യിട്ടുണ്ടോ? ഞാനെന്തെങ്കിലും തെറ്റു ചെയ്തി 
ട്ടുണ്ടെങ്കില്‍ തിരുത്താം!” 

4യിസ്രായേലുകാര്‍ മറുപടി പറഞ്ഞു, “ഇല്ല! 
നീയൊരിക്കലും ഒരു തിന്മയും ഞങ്ങളോടു 
ചെയ്തിട്ടില്ല. നീയൊരിക്കലും ഞങ്ങളെ വഞ്ചി 
ക്കുകയോ ഞങ്ങളുടെ സാധനങ്ങള്‍ മോഷ്ടിക്കു 
കയോ ചെയ്തിട്ടില്ല!” ടശമുവേല്‍ യിസന്ധ്രായേ 
ലുകാരോടു പറഞ്ഞു, “യഹോവയും അവ 
ന്‍െറ തെരഞ്ഞെടുക്കപ്പെട്ട രാജാവും ഇന്നു 
സാക്ഷികളാണ്‌. നിങ്ങള്‍ പറഞ്ഞത്‌ അവര്‍ 
കേട്ടിട്ടുണ്ട്‌. എന്നില്‍ ഒരു തെറ്റും കണ്ടെത്താന്‍ 
നിങ്ങള്‍ക്കു കഴിഞ്ഞിട്ടില്ലെന്നവര്‍ അറിയുന്നു. 
"ജനങ്ങള്‍ മറുപടി പറഞ്ഞു, “അതേ! യഹോവ 
സാക്ഷിയാകുന്നു!” 

Se ശമൂവേല്‍ ജനങ്ങളോടു പറഞ്ഞു, 
“സംഭവിച്ചതെല്ലാം യഹോവ കണ്ടിട്ടുണ്ട്‌. 
മോശെയെയും അഹരോനെയും തെരഞ്ഞെടു 
ത്തത്‌ യഹോവയാണ്‌. നിങ്ങളുടെ പൂര്‍വ്വിക 
ന്മാരെ ഈജിപ്തില്‍ നിന്നും കൊണ്ടുവന്നതും 
അവനാണ്‌. "ഇനി അവിടെ നില്‍ക്കുക. യഹോ 
വ നിങ്ങളോടും നിങ്ങളുടെ പൂര്‍വ്വികരോടും 
ചെയ്ത നന്മകളെച്പറ്റി ഞാന്‍ പറയാം. 
യാക്കോബ്‌ ഈജിപ്തിലേക്കു പോയി. 
പിന്നീട്‌ ഈജിപ്തുകാര്‍ അവന്‍െറ പിന്‍ഗാമി 
കളുട ജീവിതം ദുഷ്കരമാക്കി. അതിനാലവര്‍ 
യഹോവയോട്‌ സഹായത്തിനായി നിലവി 
ളിച്ചു. യഹോവ മോശെയേയും അഹരോനെ 
യും അയച്ചു. മോശെയും അഹരോനും നിങ്ങ 
ളുടെ പിതാക്കന്മാരെ ഈജിപ്തില്‍നിന്നും നയി 
ക്കുകയും അവരെ ഇവിടെ താമസിക്കാനായി 
നയിക്കുകയും ചെയ്തു. 

“പക്ഷേ നിങ്ങളുടെ പൂര്‍വ്വികന്മാര്‍ അവ 
രുടെ ദൈവമാകുന്ന യഹോവയെ മറന്നു. അതി 
നാല്‍ യഹോവ അവരെ സീസെരയുടെ അടി 
മകളാക്കി. ഹാസോരി൯റ സേനാനായകനായി 
രുന്നു സീസെരാ. അനന്തരം യഹോവ അവരെ 
ഫെലിസ്ത്യരുടേയും മോവാബിലെ രാജാവി 
ന്‍െറയും അടിമകളാക്കി. അവരെല്ലാം നിങ്ങ 
ളുടെ പൂര്‍വ്വികരോട്‌ യുദ്ധം ചെയ്തു. 1॥പക്ഷേ 
നിങ്ങളുടെ പൂര്‍വ്വികന്മാര്‍ സഹായത്തിനു 
യഹോവയോടു കരഞ്ഞു. അവര്‍ പറഞ്ഞു, 
“ഞങ്ങള്‍ പാപം ചെയ്തു. ഞങ്ങള്‍ യഹോ 
വയെ വെടിയുകയും വ്യാജദൈവങ്ങളായ 
ബാലിനെയും അസ്തോരെത്തിനേയും ആരാ 
ധിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോള്‍ ഞങ്ങ 
ളെ ഞങ്ങളുടെ ശത്രുക്കളില്‍നിന്നും രക്ഷിക്കൂ. 
ഞങ്ങള്‍ അങ്ങയെ ശുശ്രൂഷിക്കുകയും ചെയ്യാം! 

“അതിനാല്‍ യഹോവ യെരുബ്ുാലെന്ന 
ഗിദെയോനെയും ബാരാക്കിനെയും യിഫ്താ 
ഹിനെയും ശമൂവേലിനെയും അയച്ചു. യഹോ 
വ നിങ്ങളെ നിങ്ങള്‍ക്കു ചുറ്റുമുള്ള ശത്രുക്കളില്‍ 
നിന്നും രക്ഷിച്ചു. നിങ്ങള്‍ സുരക്ഷിതരായി 
ജീവിക്കുകയും ചെയ്തു. 12 പിന്നെ അമ്മോന്യ 
രുടെ രാജാവായ നാഹാശ്‌ നിങ്ങളെ ആക്രമി 
ക്കാന്‍ വരുന്നതാണ്‌ നിങ്ങള്‍ കണ്ടത്‌. നിങ്ങള്‍ 
പറഞ്ഞു, “വേണ്ട!” ഞങ്ങളെ ഭരിക്കാന്‍ ഒരു 
രാജാവിനെയാണ്‌ ഞങ്ങള്‍ക്കു ആവശ്യം!” നിങ്ങ 
ളുടെ ദൈവമാകുന്ന യഹോവ നിങ്ങളുടെ 
രാജാവാണെങ്കിലും നിങ്ങള്‍ അങ്ങനെ പറ 
ഞ്ഞു! 12ഇപ്പോഴിതാ നിങ്ങള്‍ തെരഞ്ഞെടുത്ത 

















285 


രാജാവ്‌. യഹോവ ഈ രാജാവിനെ നിങ്ങ 
ളുടെമേല്‍ വെച്ചു. നിങ്ങളുടെ ദൈവമാകുന്ന 
യഹോവ തുടര്‍ന്നും നിങ്ങളെ രക്ഷിക്കും. പക്ഷേ 
നിങ്ങള്‍ ഇതൊക്കെ ചെയ്തെങ്കിലേ ദൈവം 
നിങ്ങളെ രക്ഷിക്കൂ. നിങ്ങള്‍ യഹോവയെ ആദ 
രിക്കുകയും അവനെ ശുശ്രൂഷിക്കുകയും വേണം. 
അവന്‍െറ കല്പനകള്‍ക്കെതിരെ നിങ്ങള്‍ പോരാ 
ടരൂത്‌. നിങ്ങളും നിങ്ങളെ ഭരിക്കുന്ന രാജാവും 
നിങ്ങളുടെ ദൈവമാകുന്ന യഹോവയെ പിന്തു 
ടരണം. അങ്ങനെയൊക്കെ ചെയ്താല്‍ നിങ്ങ 
ളുടെ ദൈവമാകുന്ന യഹോവ നിങ്ങളെ രക്ഷി 
ക്കും. 15“എന്നാല്‍ നിങ്ങള്‍ യഹോവയെ അനു 
സരിക്കാതിരിക്കുകയും അവന്റെ കല്പനകള്‍ 
ക്കെതിരെ കലാപം കൂട്ടുകയും ചെയ്താല്‍ 
അവന്‍ നിങ്ങളുടെ പൂര്‍വ്വികര്‍ക്കെതിരെ തിരി 
ഞ്ഞുപോലെതന്നെ നിങ്ങള്‍ക്കുമെതിരാകും. 
യഹോവ നിങ്ങളേയും നിങ്ങളുടെ രാജാവി 
നേയും നശിപ്പിക്കും. 

ഇപ്പോ ാള്‍ അനങ്ങാതെ നിന്ന്‌ നിങ്ങളുടെ 
കണ്‍മുമ്പില്‍ യഹോവ ചെയ്യാന്‍ പോകുന്ന 
മഹാകാര്യങ്ങള്‍ കാണുക. 17ഇപ്പോള്‍ ഗോതമ്പി 
ന്‍റ കൊയ്ത്തു കാലമാണ്‌. ഞാന്‍ യഹോവ 
യോടു പ്രാര്‍ത്ഥിക്കും. ഇടിയും മഴയും ഉണ്ടാ 
ക്കാന്‍ ഞാന്‍ യഹോവയോടാവശ്യപ്ലെടും. 








1 ശമൂവേല്‍ 12:14-13:11 


ക്കണം. അവന്‍ നിങ്ങള്‍ക്കായി ചെയ്ത അത്ഭു 
തങ്ങള്‍ ഓര്‍മ്മിക്കുക! 2ട്പക്ഷേ നിങ്ങള്‍ കഠിന 
ഹൃദയരാകുകയും തിന്മ ചെയ്യുകയും ചെയ്‌ 
താല്‍ ദൈവം നിങ്ങളെയും നിങ്ങളുടെ രാജാ 
വിനെയും ചൂലുകൊണ്ട്‌ ചവറടിച്ചുകളയു 
മ്പോലെ നശിപ്പിക്കും.” 


ശൌല്‍ ആദ്യത്തെ വീഴ്ച വരുത്തുന്നു 
അന്ന്‌ ശൌല്‍ രാജാവായിട്ട്‌ ഒരു വര്‍ഷ 
] മായി. ശൌലിനന്‍െറെ രണ്ടു ഭരണവര്‍ഷ 
ങ്ങള്‍ കഴിഞ്ഞപ്പോള്‍, 2അവന്‍ യിസ്രായേലില്‍ 
നിന്ന്‌ മൂവായിരം പേരെ തെരഞ്ഞെടുത്തു. 
അവനോടൊപ്പം ബേഥേലിലെ മലമ്മ്രദേശ 
ത്തുള്ള മിക്മാസില്‍ ഉണ്ടായിരുന്ന രണ്ടായിരം 
പുരുഷന്മാര്‍ അതിലുണ്ടായിരുന്ന. ബെന്യാമീ 
നിലെ ഗിബെയയില്‍ യോനാഥാനോടൊത്ത്‌ 
താമസിച്ചിരുന്ന ആയിരം പേരും അതിലുണ്ടാ 
യിരുന്നു. സൈന്യത്തിലെ മറ്റുള്ളവരെ ശൌല്‍ 
വീട്ടിലേക്കു മടക്കി അയച്ചു. 
ദ്യോനാഥാന്‍ ഫെലിസ്ത്യരുടെ സര്‍വ്വ 
സൈന്യാധിപനെ അവരുടെ പാളയമായ 
ഗേബയില്‍ വെച്ചു തോല്പിച്ചു. ഫെലിസ്ത്യര്‍ 
ഇതേപ്പറ്റി കേട്ടു. അവര്‍ പറഞ്ഞു, “എബ്രായര്‍ 








അപ്പോള്‍, ഒരു രാജാവിനെ ആവശ്യപ്പെടുക 
വഴി എത്ര വലിയ ഒരു തിന്മയാണ്‌ നിങ്ങള്‍ 
യഹോവയ്ക്കെതിരെ ചെയ്തതെന്ന്‌ നിങ്ങ 
ള്‍ക്കു ബോദ്ധ്യമാകും. 

18അതിനാല്‍ ശമൂവേല്‍ യഹോവയോടു 
പ്രാര്‍ത്ഥിച്ചു. അന്നുതന്നെ യഹോവ ഇടിയും 
മഴയും അയച്ചു. അപ്പോള്‍ ജനങ്ങള്‍ യഹോവ 
യെയും ശമൂവേലിനെയും വല്ലാതെ ഭയന്നു. 
19ജനങ്ങളെല്ലാവരും ശമൂവേലിനോടു പറഞ്ഞു, 
“നിന്‍റെ ദൈവമാകുന്ന യഹോവയോടു 
നിന്‍െറ ഭൂത്യന്മാരായ ഞങ്ങള്‍ക്കുവേണ്ടി പ്രാര്‍ 
ത്ഥിക്കുക. ഞങ്ങളെ ചാകാന്‍ അനുവദിക്കരുതേ! 
ഞങ്ങള്‍ പലവട്ടം പാപം ചെയ്തു. ഇപ്പോള്‍ 
രാജാവിനെ ആവശ്യപ്പെടുക എന്ന പാപം 
കൂടി ഞങ്ങള്‍ അതിനോടൊപ്പം ചേര്‍ത്തു.” 

മിശമൂുവേല്‍ മറുപടി പറഞ്ഞു, “ഭയപ്പെ 
ടേണ്ട. ഇതു സത്യമാണ്‌! നിങ്ങള്‍ എല്ലാ തിന്മ 
കളും ചെയ്തു. പക്ഷേ യഹോവയെ പിന്തുടരു 
ന്നത്‌ നിര്‍ത്തരുത്‌. നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ്‌ 
യഹോവയെ ശുശ്രൂഷിക്കുക. 21വിഗ്രഹങ്ങള്‍ 
വെറും പ്രതിമകളാണ്‌. അവയ്ക്കു നിങ്ങളെ 
സഹായിക്കാനാവില്ല! അതിനാല്‍ അവയെ 








ആരാധിക്കരുത്‌. വിഗ്രഹങ്ങള്‍ക്കു നിങ്ങളെ 
സഹായിക്കാനോ രക്ഷിക്കാനോ ആവില്ല. അവ 
ഒന്നുമല്ല! 


22“എന്നാല്‍ യഹോവ അവന്റ ജനതയെ 
കൈവെടിയുകയില്ല. ഇല്ല. യഹോവ നിങ്ങളെ 
അവന്‍െറ സ്വന്തം ജനതയാക്കാന്‍ സന്തുഷ്ട 
നായിരിക്കുന്നു. അതിനാല്‍ അവന്‍െറ തന്നെ 
നല്ല നാമത്താല്‍ അവന്‍ നിങ്ങളെ കൈവെടി 
യുകയില്ല! 23എന്നെ സംബന്ധിച്ചാണെങ്കില്‍ 
ഞാനൊരിക്കലും നിങ്ങൾക്കായുള്ള പ്രാര്‍ത്ഥന 
ഉപേക്ഷിക്കുകയുമില്ല. നിങ്ങൾക്കായുള്ള പ്രാര്‍ 
ത്ഥന ഞാന്‍ അവസാനിപ്പിച്ചാല്‍ ഞാന്‍ 
യഹോവയ്ക്കെതിരെ പാപം ചെയ്യുകയായി 
രിക്കും. നല്ല ജീവിതം നയിക്കാനുള്ള നേരായ 
മാര്‍ഗ്ഗം ഞാന്‍ നിങ്ങളെ പഠിപ്പിച്ചു കൊണ്ടേ 
യിരിക്കും. 4്പക്ഷേ നിങ്ങള്‍ യഹോവയെ ആദ 
രിക്കണം. നിങ്ങള്‍ നിങ്ങളുടെ പൂര്‍ണ്ണഹൃദയ 
ത്തോടെ സത്യത്തില്‍ യഹോവയെ ശുശ്രൂഷി 


എതിര്‍ത്തിരിക്കുന്നു.” ശൌല്‍ പറഞ്ഞു, “സംഭ 
വിച്ചത്‌ എബ്രായര്‍ കേള്‍ക്കട്ടെ" അതിനാല്‍ 
യിസ്രായേലിലെമ്പാടും കാഹളം മുഴക്കാന്‍ 
ശൌല്‍ ആളുകളോടു പറഞ്ഞു. 4യിസ്രായേലു 
കാരെല്ലാം ഈ വാര്‍ത്ത കേട്ടു, അവര്‍ പറ 
ഞ്ഞു, “ശൌല്‍ ഫെലിസ്ത്ൃനേതാവിനെ വധി 
ച്ചിരിക്കുന്നു. ഇപ്പോള്‍ ഫെലിസ്ത്യര്‍ യഥാര്‍ 
ത്ഥത്തില്‍ യിസ്ധായേലുകാരെ വെറുക്കുന്നു!” 
ശൌലിനോടൊപ്പം ഗില്‍ഗാലില്‍ ഒത്തു 
ചേരാന്‍ യിസ്രായേല്‍ജനത വിളിക്കപ്പെട്ടു. 
ട്യിസ്രായേലിനോടേറ്റുമുട്ടാന്‍ ഫെലിസ്ത്യർ 
ഒത്തു ചേര്‍ന്നു. ഫെലിസ്ത്യര്‍ക്ക്‌ മുവായിരം 
രഥങ്ങളും ആറായിരം കുതിരപ്പുടയാളികളു 
മുണ്ടായിരുന്നു. കടല്ലൂറത്തെ മണല്‍ത്തരികള്‍ 
പോലെ ഫെലിസ്തൃഭടന്മാരും ഉണ്ടായിരുന്നു. 
ബേത്ത്‌-ആവേനു കിഴക്കുള്ള മിക്മാസിലായി 
രുന്നു ഫെലിസ്ത്യർ പാളയമടിച്ചിരുന്നത്‌. 
ഞങ്ങള്‍ കുഴപ്പത്തിലായെന്ന്‌ യിസ്രായേലു 
കാര്‍ കണ്ടു. കെണിയിലകപ്പെട്ടതായി അവര്‍ 
ക്കുതോന്നി. ഗുഹകളിലും പാറകളിലെ വിള്ള 
ലൂകളിലും ഒളിക്കാന്‍ അവര്‍ ഓടി. പാറകള്‍, 
കിണറുകള്‍, ഭൂമിയിലെ മറ്റു വിള്ളലുകള്‍ ഇറ 
യിലൊക്കെ അവര്‍ ഒളിച്ചു. "ചില എബ്രായര്‍ 
യോര്‍ദ്ദാ൯നദി കടന്ന്‌ ഗാദിന്‍െറയും ഗിലെ 
യാദിന്‍െറയും ദേശത്തേക്കു പോലും പോയി. 
ശൌല്‍ അപ്പോഴും ഗില്‍ഗാലിലായിരുന്നു. 
അവന്‍െറ സൈന്യത്തിലെ എല്ലാവരും ഭയം 
കൊണ്ട്‌ വിറയ്ക്കുന്നുണ്ടായിരുന്നു. 
ഗില്‍ഗാലില്‍ വച്ച്‌ ശൌലിനെ കണ്ടുകൊ 
ള്ളാമെന്ന്‌ ശമൂവേല്‍ പറഞ്ഞിരുന്നു. ശൌല്‍ 
അവിടെ ഏഴു ദിവസം കാത്തു നിന്നു. എന്നി 
ട്ടും ശമൂവേല്‍ ഗില്‍ഗാലിലെത്തിയില്ല. ഭടന്മാര്‍ 
ശൌലിനെ വിട്ടുപോകാനും തുടങ്ങി. %അതി 
നാല്‍ ശൌല്‍ പറഞ്ഞു, ഹോമയഗങ്ങളും 
സമാധാനബലികളും കൊണ്ടുവരിക.” അന 
ന്തരം ശൌല്‍ ഹോമയാഗമര്‍പ്പിച്ചു. 1ശൌല്‍ 
വഴിപാട്‌ ബലിയര്‍പ്പിച്ചു കഴിഞ്ഞയുടനെ ശമൂ 
വേല്‍ എത്തി. ശൌല്‍ അവനെ കാണാന്‍ പുറ 
ത്തേക്കു പോയി. 1ശമൂവേല്‍ ചോദിച്ചു, “നീ 
എന്താണ്‌ ചെയ്തത്‌?” ശൌല്‍ മറുപടി പറ 


























1 ശമൂവേല്‍ 13:12-14:10 


ഞ്ഞു, “ഭടന്മാര്‍ എന്നെ വിട്ടു പോകുന്നത്‌ 
ഞാന്‍ കണ്ടു. അങ്ങ്‌ സമയത്ത്‌ എത്തിയില്ല. 
ഫെലിസ്തൃര്‍ മിക്മാസില്‍ സംഘടിക്കുകയു 
മായിരുന്നു. 2ഫെലിസ്ത്ൃര്‍ വരികയും ഗില്‍ഗാ 
ലില്‍വച്ച്‌ അവരെന്നെ ആക്രമിക്കുകയും ചെയ്യു 
മെന്ന്‌ ഞാന്‍ സ്വയം കരുതി. ഞാനാകട്ടെ 
സഹായത്തിന്‌ ഇതുവരെ യഹോവയോട്‌ 
അപേക്ഷിക്കുകയും ചെയ്തില്ല! അതിനാല്‍ 
ഹോമയാഗമര്‍പ്പിക്കാന്‍ ഞാന്‍ ധൈര്യപ്പെട്ടു.” * 

ശമൂവേല്‍ പറഞ്ഞു, “നീ ഒരു വിഡ്ഡിത്തം 
ചെയ്തു! നീ നിന്‍െറ ദൈവമാകുന്ന യഹോ 
വയെ അനുസരിച്ചില്ല! നീ ദൈവത്തിന്‍െറ 
കല്പന അനുസരിച്ചിരുന്നെങ്കില്‍ എക്കാലവും 
യിസ്രായേല്‍ ഭരിക്കുവാന്‍ നിന്‍െറ കുടുംബ 
ത്തെ അവന്‍ അനുവദിക്കുമായിരുന്നു. 4പക്ഷേ 
നിന്‍െറ രാജ്യം ഇപ്പോള്‍ നിത്യമായിരിക്കില്പ. 
യഹോവ തന്നെ അനുസരിക്കുന്ന ഒരുവനെ 
തെരയുകയാണ്‌! യഹോവ അയാളെ കണ്ടെ 
ത്തി. തന്‍റ ജനതയുടെ പുതിയ നേതാവാ 
കാന്‍ യഹോവ അവനെ തെരഞ്ഞടുക്കുകയു 
മാണ്‌. യഹോവയുടെ കല്പനയെ അനുസരിക്കാ 
ത്തതുകൊണ്ടാണ്‌ അവന്‍ പൂതിയ ഒരു നേതാ 
വിനെ തെരഞ്ഞെടുക്കുന്നത്‌.” 15അനന്തരം ശമൂ 
വേല്‍ എഴുന്നേറ്റ്‌ ഗില്‍ഗാല്‍ വിട്ടു. 











മിക്മാസിലെ യുദ്ധം 

ശൌലും അവന്റെ സൈനൃത്തിന്‍െറ 
ബാക്കിയും ഗില്‍ഗാല്‍ വിട്ടു. അവര്‍ ബെന്യാമീ 
നിലെ ഗിബെയയിലേക്കു പോയി. തന്നോ 
ee അപ്പോഴും ഉണ്ടായിരുന്നവരെ ശൌല്‍ 
എണ്ണിനോക്കി. അവര്‍ അറുനൂറോളം പേരുണ്ടാ 
യിരുന്നു. 1 ശൌല്‍, അവന്‍െറ പുത്രന്‍ യോനാ 
ഥാ൯, ഭടന്മാര്‍ എന്നിവര്‍ ബെന്യാമീനിലെ 
ഗിബെയയിലേക്കു പോയി. ഫെലിസ്ത്യർ 
മിക്മാസില്‍ പാളയമടിച്ചിരുന്നു. 17ആ പ്രദേശ 
ത്തു വസിച്ചിരുന്ന യിസ്രായേലുകാരെ ശിക്ഷി 
ക്കാന്‍ ഫെലിസ്ത്യർ തീരുമാനിച്ചു. അതിനാല്‍ 
അവരുടെ മികച്ച ഭടന്മാര്‍ ആക്രമണം ആരം 
ഭിച്ചു. ഫെലിസ്ത്യസേന മൂന്നു സംഘങ്ങളായി 
തിരിക്കപ്പെട്ടിരുന്നു. ഒരു സംഘം ശൌലിനടു 
ത്തുള്ള ഒഫ്രയിലേക്കുള്ള വഴിയേ വടക്കോട്ടു 
പോയി. രണ്ടാമത്തെ സംഘം ബേത്ത്ഹോ 
രോനിലേക്കുള്ള വഴിയേ തെക്കുകിഴക്കോട്ടു 
പോയി. മൂന്നാമത്തെ സംഘം അതിര്‍ത്തിയി 
ലേക്കുള്ള വഴിയേ കിഴക്കോട്ടും പോയി. ആ 
വഴി സെബോയിം താഴ്വരയ്ക്ക്‌ അഭിമുഖ 
മായി മരുഭൂയിലേക്കുള്ളതായിരുന്നു. 

19യിസ്രായേലുകാര്‍ക്ക്‌ ഇരുമ്പുസ്ധാധനങ്ങള്‍ 
ഉണ്ടാക്കാന്‍ കഴിയുമായിരുന്നില്ല. യിസന്ധായേ 
ലില്‍ കൊല്ലന്മാരുമുണ്ടായിരുന്നില്ല. യിസ്രായേ 
ലുകാര്‍ ഇരുമ്പുവാളുകളും കുന്തങ്ങളും ഉണ്ടാ 
ക്കുമോ എന്ന്‌ ഭയന്നതിനാല്‍ ഫെലിസ്ത്യർ 
യിസ്രായേലുകാരെ ഇരുമ്പു സാധനങ്ങളുണ്ടാ 
ക്കാനുള്ള വിദ്യ പഠിപ്പിച്ചതുമില്ല. 2ഫെലിസ്‌ 
തൃര്‍ക്കു മാത്രമേ ഇരുമ്പായുധങ്ങള്‍ക്കു മൂര്‍ച്ച 
വരുത്താന്‍ കഴിഞ്ഞിരുന്നുള്ളൂ. അതിനാല്‍ 
യിസ്രായേലുകാരെല്ലാം കലപ്പ, കൂന്താലി, മഴു, 
അരിവാള്‍ എന്നിവയൊക്കെ മൂര്‍ച്ചപ്പെടു 
ത്തേണ്ടി വരുന്പോള്‍ ഫെലിസ്ത്യരെയാണ്‌ 
സമീപിച്ചിരുന്നത്‌. 4ഫെലിസ്ത്യയിലെ കൊ 
ല്ലന്മാര്‍ കലപ്പ, കൂന്താലി എന്നിവ മൂര്‍ച്ച 




















അതിനാല്‍ ധൈര്യപ്പെട്ടു പുരോഹിതനായ 
ശമൂവേലിന്‍െറ സ്ഥാനത്തു നിന്ന്‌ ബലിയര്‍പ്പി 
ക്കാന്‍ ശൌലിന്‌ അവകാശമുണ്ടായി രുന്നില്ല. 


286 


കൂട്ടുന്നതിന്‌ മൂന്നിലൊന്ന്‌ ഓണ്‍സ്‌ വെള്ളി 
കൂലിയായി വാങ്ങിയിരുന്നു. കൂന്താലി, മഴു, 
കാളത്തോട്ടിയുടെ ഇരുമ്പറ്റം എന്നിവ മൂര്‍ച്ച 
കൂട്ടുന്നതിന്‌ ആറിലൊന്ന്‌ ഓണ്‍സ്‌ വെള്ളിയും 
അവര്‍ കൂലിയായി വാങ്ങിയിരുന്നു. 22അതി 
നാല്‍ യുദ്ധദിവസം ശൌലിനോടൊപ്പമുണ്ടാ 
യിരുന്ന യിസ്രായേല്‍ഭടന്മാര്‍ക്കാര്‍ക്കും ഇരുമ്പു 
വാളുകളോ കുന്തങ്ങളോ ഉണ്ടായിരുന്നില്ല. ശൌ 
ലിനും അവന്‍െറ പുത്രന്‍ യോനാഥാനും 
മാത്രമേ ഇരുമ്പായുധങ്ങള്‍ ഉണ്ടായിരുന്നുള്ളൂ. 
2മ3മിക്മാസിലെ ചുരത്തില്‍ ഒരു സംഘം ഫെലി 
സ്തൃഭടന്മാര്‍ കാവല്‍ നിന്നിരുന്നു. 








ഫെലിസ്ത്യരെ യോനാഥാന്‍ ആക്രമിക്കുന്നു 

] അന്ന്‌ ശൌലിന്‍ററ പുത്രനായ യോനാ 
ഥാ൯ തന്‍െറ ആയുധങ്ങള്‍ ചുമന്നിരുന്ന 

യുവാവുമായി സംസാരിക്കുകയായിരുന്നു. 
യോനാഥാന്‍ പറഞ്ഞു, “നമുക്കു താഴ്വരയുടെ 
മറ്റേ വശത്തുകൂടി ഫെലിസ്ത്യപാളയത്തിലേ 
ക്കു പോകാം.” എന്നാല്‍ യോനാഥാന്‍ ഇക്കാര്യം 
തന്‍െറ പിതാവിനോടു പറഞ്ഞില്ല. 

ശൌല്‍ കുന്നിന്‍റെ അരികിലുള്ള മിഗ്രോനി 
ലെ മാതളനാരകത്തിനെറ ചുവട്ടിലിരിക്കുകയാ 
യിരുന്നു. അവിടത്തെ മെതിക്കളത്തിനടുത്താ 
യിരുന്നു അത്‌. അറുനൂറോളം പേര്‍ ശൌലിനോ 
ടൊപ്പമുണ്ടായിരുന്നു. 3അഹീയാവ്‌ എന്നായി 
രുന്നു ഒരാളുടെ പേര്‌. ഏലി ശീലോവില്‍ 
യഹോവയുടെ പുരോഹിതനായിരുന്നു. അന്ന്‌ 
അഹീയാവായിരുന്നു പുരോഹിതന്‍. അഹീ 
യാവ്‌ അപ്പോള്‍ ഏഫോദ്‌ ധരിച്ചിരുന്നു. ഈഖാ 
ബോദിന്‍െറെ സഹോദരനായ അഹീതൂബിന്‍െറ 
ഒരു പുത്രനായിരുന്നു അഹീയാവ്‌. ഈഖാ 
ബോദ്‌ ഫീനെഹാസിന്‍െറ പുത്രന്‍. ഫീനെ 
ഹാസ്‌ ഏലിയുടെ പുത്രന്‍. യോനാഥാന്‍ 
പോയിക്കഴിഞ്ഞിരുന്നുവെന്ന്‌ ഭടന്മാര്‍ മനസ്സി 
ലാക്കിയില്ല. 

പുരത്തിന്റെ ഇരുവശത്തും ഓരോ വലിയ 
പാറയുണ്ടായിരുന്നു. ആ ചുരത്തിലൂടെ ഫെലി 
സ്തൃരുടെ പാളയത്തിലേക്കു പോകാനായി 
രുന്നു യോനാഥാന്‍െറ പരിപാടി. ബോസേസ്‌ 
എന്നായിരുന്നു ഒരു വശത്തുള്ള വലിയ പാറ 
യുടെ പേര. മറ്റേ വശത്തുള്ള പാറയുടെ പേര്‍ 
സേനെ എന്നും 5ഒരു പാറ വടക്ക്‌ മിക്മാസിനു, 
ലേക്കു നോക്കി നിന്നിരുന്നു. മറ്റേത്‌ തെക്ക്‌ 
ഗിബെയയ്ക്കും അഭിമുഖമായിരുന്നു. 

യോനാഥാ൯ തന്‍െറ ആയുധങ്ങള്‍ ചുമന്നി 
രുന്ന തന്‍െറ യുവസഹായിയോടു പറഞ്ഞു, 
“വരൂ നമുക്ക്‌ ആ വിദേശികളുടെ പാളയത്തി 
ലേക്കു പോകാം. നമ്മളെ കൊണ്ടായിരിക്കാം 
യഹോവ ഇവരെ തോല്ലിക്കുന്നത്‌! യഹോവയെ 
തടയാന്‍ ഒന്നിനുമാവില്ല. നമുക്ക്‌ അനേകം ഭട 
ന്മാരുണ്ടോ അതോ കുറച്ചു പേരെയുള്ളോ 
എന്നത്‌ പ്രശ്നമല്ല.” ?യോനാഥാന്‍െറ ആയുധ 
ങ്ങള്‍ ചുമന്നിരുന്ന യുവാവ്‌ അവനോടു പറ 
ഞ്ഞു, “നല്ലതെന്ന്‌ അങ്ങയ്ക്കു തോന്നുന്നതു 
ചെയ്യുക. ഞാ൯ അങ്ങയോടൊവച്പമുണ്ട്‌.” 

യോനാഥാന്‍ പറഞ്ഞു, “നമുക്കു പോകാം! 
നമുക്കു താഴ്വര കടന്ന്‌ ആ ഫെലിസ്ത്യകാവ 
ല്‍ക്കാരുടെ അടുത്തേക്കു പോകാം. അവര്‍ നമ്മെ 
കാണുവാന്‍ നമുക്കനുവദിക്കാം. 9*ഞങ്ങള്‍ 
നിങ്ങളുടെ അടുത്തുവരും വരെ അവിടെ നില്‍ 
ക്കുക” എന്നവര്‍ നമ്മോടു പറഞ്ഞാല്‍ നമുക്ക്‌ 
നമ്മള്‍ നില്‍ക്കുന്നിടത്തു നില്‍ക്കാം. നമ്മള്‍ 
അവരുടെ അടുത്തേക്കു പോകേണ്ട. 1'പക്ഷേ 

















287 


ഇങ്ങോട്ടു വരൂ,” എന്ന്‌ ആ ഫെലിസ്ത്യർ 
നമ്മോടു പറഞ്ഞാല്‍ നമ്മള്‍ അവരുടെ അടു 
ത്തേക്കൂ കയറിച്ചെല്ലണം. കാരണം അത്‌ ദൈവ 


1 ശമൂവേല്‍ 14:11-32 


സ്തൃപാളയത്തില്‍ താമസിച്ചിരുന്നവരുമായ 
എബ്രായരും ഇക്കൂട്ടത്തിലൂണ്ടായിരുന്നു. എന്നാ 








ത്തില്‍നിന്നുള്ള ഒരടയാളമായിരിക്കും. അവരെ 
തോല്ലിക്കാ൯ യഹോവ നമ്മെ അനുവദിക്കുന്നു 
എന്നാണതിനര്‍ത്ഥം.” 

1അതിനാല്‍ യോനാഥാനും അവന്‍െറ സഹാ 
യിയും ഫെലിസ്ത്യര്‍ കാണ്‍കെ ചെന്നുനിന്നു. 
ഫെലിസ്ത്ൃകാവല്‍ക്കാര്‍ പറഞ്ഞു, “നോക്കൂ! 
എബ്രായര്‍ അവര്‍ ഒളിച്ചിരുന്ന ദ്വാരങ്ങളില്‍ 
നിന്നും ഇതാ വരുന്നു!” 2കോട്ടയിലുണ്ടായി 
രുന്ന ഫെലിസ്ത്യർ യോനാഥാനോടും അവ 
ന്‍റെ സഹായിയോടും വിളിച്ചു പറഞ്ഞു, 
“ഇങ്ങോട്ട്‌ കയറി വരിക, ഞങ്ങള്‍ നിങ്ങളെ 
ഒരു പാഠം പഠിപ്പിക്കും!” 

യോനാഥാ൯ന്‍ തന്‍െറ സഹായിയോടു പറ 
ഞ്ഞു, “എനിക്കു പിന്നാലെ കുന്നു കയറുക. 
ഫെലിസ്ത്യരെ തോല്പിക്കാന്‍ യഹോവ യിസ്ധാ 
യേലിനെ അനുവദിക്കുകയാണ്‌.” 

1314അതിനാല്‍ യോനാഥാന്‍ തന്‍െറ കൈ 
കളും കാലുകളും ഉപയോഗിച്ച്‌ കുന്നിന്‍മുകളി 
ലേക്കു കയറി. അവന്‍െറ ഭൃത്യന്‍ അവനു തൊട്ടു 
പിന്നാലെയുണ്ടായിരുന്നു. യോനാഥാനും അവ 
നെറ സഹായിയും ആ ഫെലിസ്ത്യരെ ആക്ര 
മിച്ചു. ആദ്യത്തെ ആക്രമണത്തില്‍ അവര്‍ അര 
ഏക്കര്‍ സ്ഥലത്തിനുള്ളില്‍ ഇരുപതു ഫെലി 
സ്ത്യരെ കൊന്നു. മുന്നില്‍ നിന്നാക്രമിച്ചവരെ 
യോനാഥാന്‍ നേരിട്ടു. യോനാഥാന്‍െറ സഹാ 
യി അവന്‍ തൊട്ട്‌ പിന്നാലെ ചെന്ന്‌ മുറിവേ 
റൃവരെയൊക്കെ വധിച്ചു. 

15യുദ്ധക്കളത്തിലും പാളയത്തിലും കോട്ടയി 
ലുമുള്ള ഫെലിസ്തൃഭടന്മാരെല്ലാം ഭയന്നു. 
ധൈരൃശാലികളായ ഭടന്മാര്‍ പോലും ഭയന്നു. 
നിലം വിറയ്ക്കാന്‍ തുടങ്ങിയത്‌ യഥാര്‍ത്ഥ 
ത്തില്‍ ഫെലിസ്തൃഭടന്മാരെ ഭയപ്പെടുത്തി! 

16ബെന്യാമീന്‍൯ന്‍െറെ ദേശത്തെ ഗിബെയയി 
ലുള്ള ശൌലിനന്‍െറെ കാവല്‍ക്കാര്‍ ഫെലിസ്ത്യ 
ഭടന്മാര്‍ നാനാഭാഗത്തേക്കു ചിതറി ഓടുന്നതു 
കണ്ടു. 17ശൌല്‍ തന്നോടൊപ്പമുണ്ടായിരുന്ന 
സൈന്യത്തോടു പറഞ്ഞു, “നമ്മുടെ ആളുകളെ 
എണ്ണുക. ആരാണ്‌ പാളയം വിട്ടുപോയതെന്ന്‌ 
എനിക്കറിയണം.” അവര്‍ ആളുകളെ എണ്ണി. 
യോനാഥാനും അവന്‍റെ സഹായിയുമാണ്‌ 
പോയത്‌. 

18 ശൌല്‍ അഹീയാവിനോടു പറഞ്ഞു, “ദൈ 
വത്തിന്‍െറ വിശുദ്ധപെട്ടകം കൊണ്ടുവരിക!” 
(അപ്പോള്‍ ദൈവത്തിന്‍െറ വിശുദ്ധപെട്ടകം 
യിസ്രായേലുകാരോടൊപ്പമുണ്ടായിരുന്നു.) 
1ശൌല്‍ പുരോഹിതനായ അഹീയാവിനോടു 
സംസാരിക്കുകയായിരുന്നു. ശൌല്‍ ദൈവത്തി 














ലിപ്പോള്‍ ഈ എബ്രായര്‍ ശൌലിനോടും 
യോനാഥാനോടുമൊപ്പം യിസ്രായേലുകാ 
രോടു ചേര്‍ന്നു. 2എഫ്രയീമിലെ കുന്നി൯പ്രദേ 
ശത്ത്‌ ഒളിച്ചിരുന്ന യിസ്രായേലുകാര്‍ ഫെലി 
സ്തൃഭടന്മാര്‍ ഓടിപ്പോകുന്നുവെന്നു കേട്ടു. 
അതിനാല്‍ ഈ യിസ്രായേലുകാരും യുദ്ധ 
ത്തില്‍ ചേരുകയും ഫെലിസ്ത്യരെ ഓടിക്കാന്‍ 
തുടങ്ങുകയും ചെയ്തു. 

അങ്ങനെ യഹോവ അന്ന്‌ യിസ്രായേ 
ലിനെ രക്ഷിച്ചു. യുദ്ധം ബേത്ത്‌-ആവെന്‍ അപ്പു 
റത്തേക്കും പരന്നു. ശൌലിനോടൊപ്പം സൈ 
ന്യം മുഴുവനുമുണ്ടായിരുന്നു- ഏകദേശം പതി 
നായിരം പേര്‍. എഫ്രയീമിലെ മലമ്മ്ര ദേശത്തെ 
എല്ലാ നഗരങ്ങളിലും യുദ്ധം വ്യാപിച്ചു. 








ശൌല്‍ മറ്റൊരു വീഴ്ചകൂടി വരുത്തുന്നു 

4പക്ഷേ ശൌല്‍ അന്നൊരു വലിയ വീഴ്ച 
വരുത്തി. യിസ്ധരായേലുകാര്‍ക്ക്‌ ക്ഷീണവും 
വിശപ്പുമുണ്ടായി. ശൌല്‍ അവരെക്കൊണ്ട്‌ ഈ 
പ്രതിജ്ഞ എടുപ്പിച്ചതുകൊണ്ടാണത്‌. ശൌല്‍ 
പറഞ്ഞു, “വൈകുന്നേരത്തിനു മുമ്പും ഞാന്‍ 
ശത്രുക്കളെ മുഴുവന്‍ തോല്ലിക്കുന്നതിനു മുമ്പും 
ഭക്ഷണം കഴിക്കുന്നവന്‍ ശിക്ഷിക്കപ്പെടും!” 
അതിനാല്‍ യിസ്രായേല്‍ ഭടന്മാരിലൊരുവനും 
ഒന്നും കഴിച്ചില്ല. 

252യോദ്ധം മൂലം ജനങ്ങള്‍ കാട്ടിലേക്കു 
പോയി. അവിടെ അവര്‍ ഒരു തേനട കണ്ടു. 
അവര്‍ തേനടയുടെ അടുത്തേക്കു ചെന്നെ 
ങ്കിലും ഒന്നും കഴിച്ചില്ല. പ്രതിജ്ഞ ലംഘിക്കാന്‍ 
അവര്‍ക്കു ഭയമായിരുന്നു. 27എന്നാല്‍ യോനാ 
ഥാന്‍ ആ പ്രതിജ്ഞയെപ്പറ്റി അറിയില്ലായി 
രുന്നു. തന്‍െറ പിതാവ്‌ ജനങ്ങളെക്കൊണ്ട്‌ പ്രതി 
ജ്ഞ എടുപ്പിക്കുന്നത്‌ യോനാഥാന്‍ കേട്ടില്ല. 
യോനാഥാന്‍െറ കയ്യില്‍ ഒരു വടിയുണ്ടായി 
രുന്നു. അവന്‍ വടിയുടെ തുമ്പ്‌ തേനടയില്‍ 
കുത്തി കുറച്ചു തേന്‍ വലിച്ചെടുത്തു. അവന്‍ 
തേന്‍ കുടിക്കുകയും അവന്‍െറ ക്ഷീണം മാറാന്‍ 
തുടങ്ങുകയും ചെയ്തു. 

28ഭടന്മാരിലൊരുവ൯ന്‍ യോനാഥാനോടു പറ 
ഞ്ഞു, “നിന്‍െറ പിതാവ്‌ ഭടന്മാരെക്കൊണ്ട്‌ നിര്‍ 
ബന്ധിച്ച്‌ ഒരു പ്രതിജ്ഞയെടുപ്പിച്ചിട്ടുണ്ട്‌. 
ഇന്ന്‌ ഭക്ഷണം കഴിക്കുന്ന ഏതൊരുവനും ശിക്ഷി 
Se നിന്‍െറ പിതാവു പറഞ്ഞത്‌! 
അതിനാലവര്‍ ഒന്നും കഴിച്ചില്ല. അതിനാലാ 
ണവര്‍ ക്ഷീണിതരായിരിക്കുന്നത്‌.” 

29യോനാഥാന്‍ പറഞ്ഞു, “എന്‍െറ പിതാവ്‌ 
രാജ്യത്തിന്‌ ഒരുപാടു കുഴപ്പങ്ങള്‍ വരുത്തി! 
ഇതിലല്പം തേന്‍ കഴിച്ചപ്പോള്‍ എന്‍െറ സ്ഥിതി 














ല്‍നിന്ന്‌ ഉപദേശത്തിനു കാത്തിരിക്കുകയായി 
രുന്നു. എന്നാല്‍ ഫെലിസ്ത്യപാളയത്തിലെ 
ശബ്ദവും ആശയക്കുഴപ്പവും വളര്‍ന്നുവന്നു 
കൊണ്ടിരുന്നു. ശൌല്‍ അക്ഷമനാകുകയായി 
രുന്നു. അവസാനം ശൌല്‍ പുരോഹിതനായ 
അഹീയാവിനോടു പറഞ്ഞു, “മതി! നിന്‍െറ 
കൈ താഴ്ത്തിയിട്ടു പ്രാര്‍ത്ഥിക്കുന്നതു നിര്‍ 
ത്തുക!” 

2 ശൌല്‍ തന്‍റ സൈന്യത്തെ വിളിച്ചു കൂട്ടി 
യുദ്ധത്തിനു പുറപ്പെട്ടു. ഫെലിസ്ത്യഭടന്മാര്‍ 
യഥാര്‍ത്ഥത്തില്‍ ആശയക്കുഴപ്പത്തിലായിരു 
ന്നു! അവര്‍ തങ്ങളുടെ വാളുകള്‍ കൊണ്ട്‌ പര 
സ്പരം പോരടിക്കുകപോലും ചെയ്തു. 2മുമ്പ്‌ 
ഫെലിസ്ത്യരെ സേവിച്ചിരുന്നവരും ഫെലി 


എത്രമാത്രം മെച്ചപ്പെട്ടുവെന്ന്‌ നോക്കുക! 30ശത്രു 
ക്കളില്‍നിന്നും അവരിന്നു പിടിച്ചെടുത്ത ഭക്ഷ 
ണം കഴിക്കാന്‍ അവരെ അനുവദിച്ചിരുന്നെ 
ങ്കില്‍ വളരെ നന്നായിരുന്നു. നമുക്കു കൂടുതല്‍ 
ഫെലിസ്ത്ൃരെ വധിക്കാന്‍ കഴിയുമായിരുന്നു!” 

31അന്ന്‌ യിസ്രായേലുകാര്‍ ഫെലിസ്ത്യരെ 
തോല്പിച്ചു. മിക്മാസ്‌ മുതല്‍ അയ്യോലോന്‍ 
വരെ അവര്‍ ഫെലിസ്ത്യരോടു യുദ്ധം 
ചെയ്തു. അതിനാല്‍ ഭടന്മാര്‍ വളരെ ക്ഷീണിക്കു 
കയും അവര്‍ക്കു നന്നായി വിശക്കുകയും 
ചെയ്തു. 3അവര്‍ ഫെലിസ്ത്ൃരില്‍നിന്നും 
ആടുകള്‍, പശുക്കള്‍, കിടാവുകള്‍ എന്നിവയെ 
പിടിച്ചെടുത്തിരുന്നു. ഇപ്പോള്‍ യിസ്രായേലു 
കാര്‍ വല്ലാതെ വിശന്നപ്പോള്‍ മൃഗങ്ങളെ നില 





1 ശമൂവേല്‍ 14:33-15:3 


ത്തു വച്ചുതന്നെ കൊല്ലുകയും തിന്നുകയും ചെ 
യ്തു. രക്തം മുഴുവനും വാര്‍ന്നു പോകാത്ത 
മാംസമാണവര്‍ തിന്നത്‌! 

33ഒരാള്‍ ശൌലിനോടു പറഞ്ഞു, “നോക്കൂ! 
അവര്‍ യഹോവയ്ക്കെതിരെ പാപം ചെയ്യുന്നു. 
രക്തമുള്ള മാംസമാണവര്‍ തിന്നുന്നത്‌!” 

ശൌല്‍ പറഞ്ഞു, “നിങ്ങള്‍ പാപം ചെയ്തി 
രിക്കുന്നു! ഇപ്പോള്‍ തന്നെ ഒരു വലിയ കല്ല്‌ 
ഇവിടെ ഉരുട്ടിക്കൊണ്ടു വരിക!” 3അനന്തരം 
ശൌല്‍ പറഞ്ഞു, “ഓരോരുത്തരും അവരവരുടെ 
കാളയേയും ആടിനേയും എന്‍െറയടുത്തു 
കൊണ്ടുവരാന്‍ അവരോടു പോയിപ്പറയുക. 
അതിനുശേഷം അവര്‍ തങ്ങളുടെ കാളയേയും 
ആടിനേയും ഇവിടെ വച്ചുതന്നെ കൊല്ലണം. 
യഹോവയ്ക്കെതിരെ പാപം ചെയ്യുരുത്‌! രക്തം 
ഉള്ള മാംസം തിന്നരുത്‌.” 

ആ രാത്രി എല്ലാവരും തങ്ങളുടെ മൃഗങ്ങളെ 
കൊണ്ടുവന്ന്‌ അവിടെ വച്ച്‌ കൊന്നു. 35അന 
ന്തരം ശൌല്‍ യഹോവയ്ക്കു ഒരു യാഗപീഠം 
പണിതു. ശൌല്‍ സ്വയമാണ്‌ യഹോവയ്ക്കുള്ള 
ആ യാഗപീഠം പണിതത്‌! 

36ശൌല്‍ പറഞ്ഞു, “നമുക്കിന്നു രാത്രി ഫെലി 
സ്ത്ൃരെ പിന്തുടരാം. നമുക്ക്‌ അവരുടെ എല്ലാ 
സാധനങ്ങളും എടുക്കാം! നമുക്കവരെയെല്ലാം 
വധിക്കാം!” സൈന്യം മറുപടി പറഞ്ഞു, “നല്ല 
തെന്ന്‌ അങ്ങയ്ക്കു തോന്നുന്നതു ചെയ്യുക.” 
എന്നാല്‍ പുരോഹിതന്‍ പറഞ്ഞു, “നമുക്ക്‌ ദൈ 
വത്തോടു ചോദിക്കാം.” 

37അതിനാല്‍ ശൌല്‍ ദൈവത്തോടു ചോദി 
ച്ചു, “ഞാന്‍ ഫെലിസ്ത്യരെ പിന്തുടരേണ്ടതു 
ണ്ടോ? ഫെലിസ്ത്ൃരെ തോല്പിക്കാന്‍ അങ്ങ്‌ 
ഞങ്ങളെ അനുവദിക്കുമോ?” എന്നാല്‍ അന്ന്‌ 
ദൈവം ശൌലിനു മറുപടി നല്‍കിയില്ല. 
38അതിനാല്‍ ശൌല്‍ പറഞ്ഞു, “എല്ലാ നേതാക്ക 
ന്മാരെയും എന്‍െറയടുത്തേക്കു കൊണ്ടുവരിക! 
ആരാണിന്നു പാപം ചെയ്തതെന്നു നമ്മളറി 
യട്ടെ. 3യിസ്രായേലിന്‍െറ രക്ഷകനായ യഹോ 
വയാണെ സത്യം പാപം ചെയ്തത്‌ എന്‍െറ 
പുത്രനായ യോനാഥാനാണെങ്കില്‍പ്പോലും 
വധിക്കപ്പെടണം.” ആരും ഒരക്ഷരം പോലുമുരി 
യാടിയില്ല. 

40അനന്തരം ശൌല്‍ യിസ്രായേല്‍ജനതയോ 
ടാകെ പറഞ്ഞു, “നിങ്ങള്‍ ഈ വശത്തു നില്‍ 
ക്കുക. ഞാനും എന്‍െറ പുത്രന്‍ യോനാഥാനും 








288 


ഞാന്‍ മരിക്കേണ്ടതുണ്ടോ?” 4്ശൌല്‍ പറഞ്ഞു, 
“ഞാനെനന്‍െറ പ്രതിജ്ഞ നിറവേറ്റിയില്ലെങ്കില്‍ 
എന്നെ ശിക്ഷിക്കാന്‍ ഞാന്‍ ദൈവത്തോടു 
പ്രാര്‍ത്ഥിക്കുന്നുി! യോനാഥാന്‍൯ മരിക്കണം!” 
പക്ഷേ ഭടന്മാര്‍ ശൌലിനോടു പറഞ്ഞു, 
“യോനാഥാ൯ യിസ്രായേലിനെ ഇന്ന്‌ ഒരു മഹാ 
വിജയത്തിലേക്കു നയിച്ചു. യോനാഥാ൯ മരി 
ക്കണമെന്നോ? ഒരിക്കലുമില്ല! യോനാഥാനെ 
ആരെങ്കിലും ഉപദ്രവിക്കാനോ അവന്‍െറ തല 
യില്‍ നിന്നൊരു മുടിയിഴ താഴെ വീഴാനോ 
ജീവിക്കുന്ന ദൈവമാണെ സത്യം ഞങ്ങള്‍ അനു 
വദിക്കില്ല! ഫെലിസ്ത്യര്‍ക്കെതിരെയുള്ള ഇന്ന 
ത്തെ യുദ്ധത്തില്‍ ദൈവം യോനാഥാനെ 
സഹായിച്ചു!” അതിനാല്‍ ജനങ്ങള്‍ യോനാ 
ഥാനെ രക്ഷിച്ചു. അവനെ വധിച്ചില്ല. 4ശൌല്‍ 
ഫെലിസ്ത്യരെ പിന്തുടര്‍ന്നില്ല. ഫൈലിസ്ത്യര്‍ 
അവരുടെ സ്ഥലത്തേക്കു മടങ്ങി. 





യിസ്രായേലിന്‍െറ ശത്രുക്കളോടു 
ശൌല്‍ ഏറ്റുമുട്ടുന്നു 

47ശൌല്‍ യിസന്ധരായേലിന്‍െറ പൂര്‍ണ്ണനിയന്ത്ര 
ണം ഏറ്റെടുക്കുകയും താനാണു രാജാവെന്നു 
കാട്ടിക്കൊടുക്കുകയും ചെയ്തു. യിസ്രായേ 
ലിനു ചുറ്റും വസിച്ചിരുന്ന എല്ലാ ശത്രുക്ക 
ളോടും ശൌല്‍ യുദ്ധം ചെയ്തു. മോവാബ്‌, 
അമ്മോന്യര്‍, എദോം, സോബാഹിലെ രാജാവ്‌, 
ഫെലിസ്ത്യര്‍ എന്നിവരോടെല്ലാം ശൌല്‍ 
യുദ്ധം ചെയ്തു. പോയിടത്തൊക്കെ ശൌല്‍ 
യിസ്രായേലിന്‍െറെ ശത്രുക്കളെ തോല്ലിച്ചു. 
48 ശൌല്‍ വളരെ ധൈര്ൃയശാലിയായിരുന്നു. 
യിസ്രായേലുകാരുടെ സാധനങ്ങള്‍ മോഷ്ടി 
ക്കാന്‍ ശ്രമിച്ച എല്ലാ ശത്രുക്കളില്‍നിന്നും ശൌല്‍ 
യിസ്രായേലിനെ രക്ഷിച്ചു. അമാലേക്യരെ 
പ്പോലും ശൌല്‍ തോല്ലിച്ചു. 

ദ്യോനാഥാന്‍, യിശ്വി, മല്‍ക്കീശൂവാ എന്നി 
വരായിരുന്നു ശൌലിനന്‍െറ പുത്രന്മാര്‍. ശൌ 
ലിന്‍െറ മൂത്തപൂത്രിയുടെ പേര്‍ മേരബ്‌ എന്നാ 
യിരുന്നു. ശൌലിന്‍െറ ഇളയ പുത്രിയുടെ പേര്‍ 
മീഖള്‍ എന്നും ആയിരുന്നു. $അഹീനോവം 
എന്നായിരുന്നു ശൌലിനന്‍െറ ഭാര്യയുടെ പേര്‍. 
അഹീമാസിനന്‍്റെ പുത്രിയായിരുന്നു അഹീ 
നോവം. ശൌലിനന്‍െറ ഇളയപ്പനായിരുന്ന നേരി 
നെറ പുത്രനായ അബ്നേര്‍ ആയിരുന്നു ശൌ 
ലിനെ സൈന്യാധിപന്‍. 5ിശൌലിന്‍െറ 




















മറുവശത്തും നില്‍ക്കാം.” ഭടന്മാര്‍ മറുപടി പറ 
ഞ്ഞു, “പ്രഭോ, അങ്ങയുടെ ഇഷ്ടം പോലെ!” 

41അനന്തരം ശൌല്‍ പ്രാര്‍ത്ഥിച്ചു, “യിസ്ധ്രാ 
യേലിന്‍െറെ ദൈവമാകുന്ന യഹോവേ, അങ്ങെ 
ന്താണിന്ന്‌ അങ്ങയുടെ ഭൂുത്യന്‍െറ ചോദ്യത്തിന്‌ 
മറുപടി പറയാത്തത്‌? ഞാനോ എന്‍െറ പുത്രന്‍ 
യോനാഥാനോ പാപം ചെയ്തിട്ടുണ്ടെങ്കില്‍ 
യിസ്രായേലിന്‍റെ ദൈവമാകുന്ന യഹോവേ 
ഉനറീം തരിക. യിസ്രായേല്‍ജനതയാണു പാപം 
ചെയ്തതെങ്കില്‍ തുമ്മീം തരിക.” ശൌലും 
യോനാഥാനും തെരഞ്ഞെടുക്കപ്പെട്ടു. യിസ്ധ്രാ 
യേല്‍ജനത സ്വതന്ത്രരാക്കപ്പെട്ടു. ശൌല്‍ പറ 
ഞ്ഞു, “ഞാനാണോ എന്‍െറ പുത്രന്‍ യോനാ 
ഥാനാണോ പാപം ചെയ്തത്‌ എന്നറിയാന്‍ 
എറിയുക.” യോനാഥാന്‍ തെരഞ്ഞെടുക്കപ്പെട്ടു. 

ശൌല്‍ യോനാഥാനോടു ചോദിച്ചു, 
“പറയൂ, നീ എന്താണു ചെയ്തത്‌?” യോനാ 
ഥാന്‍ ശൌലിനോടു പറഞ്ഞു, “എന്‍െറ വടി 
യുടെ തുമ്പു കൊണ്ട്‌ ഞാനല്പം തേന്‍ രുചിക്കു 
കയേ ചെയ്തിട്ടുള്ളു. അങ്ങനെ ചെയ്തതിന്‌ 





പിതാവായ കീശും അബ്നേരിന്‍െറ പിതാ 
വായ നേരും അബീയേലിനന്‍െറ പുത്രന്മാരായി 
രുന്നു. ശൌല്‍ തന്‍െറ ജീവിതത്തിലുടനീളം 
ധീരത കാട്ടി. ഫെലിസ്ത്യര്‍ക്കെതിരെ അവന്‍ 
ശക്തമായി പോരടിച്ചു. ശക്തനും ധൈരൃശാ 
ലിയുമായ ആരെയെങ്കിലും കണ്ടാല്‍ ശൌല്‍ 
അവനെ രാജാവിനടുത്തു തങ്ങുന്ന സേനയില്‍ 
ചേര്‍ത്ത്‌ അവനെ സംരക്ഷിച്ചു പോന്നു. 





ശൌല്‍ അമാലേക്യരെ നശിപ്പിക്കുന്നു 

15 ഒരു ദിവസം ശമൂവേല്‍ ശൌലിനോടു 

പറഞ്ഞു, “യിസ്രായേല്‍ജനതയ്ക്കുമേല്‍ 
നിന്നെ രാജാവായി അഭിഷേകം ചെയ്യാന്‍ 
യഹോവ എന്നെ അയച്ചതാണ്‌. ഇപ്പോള്‍ 
യഹോവയുടെ സന്ദേശം ശ്രദ്ധിക്കുക. 2സര്‍വ്വ 
ശക്തനായ യഹോവ പറയുന്നു, 'യിസ്രായേലു 
കാര്‍ ഈജിപ്തില്‍നിന്നും വന്നപ്പോള്‍ അവര്‍ 
കനാനിലേക്കു പോകുന്നതു തടയാന്‍ അമാലേ 
ക്ൃര്‍ ശ്രമിച്ചു. അമാലേക്യര്‍ എന്താണു ചെയ്ത 
തെന്ന്‌ ഞാന്‍ കണ്ടു. ഇപ്പോള്‍ പോയി അമാ 





289 


ലേക്യരോടു യുദ്ധം ചെയ്യുക. അമാലേക്യരെ 
യും അവരുടെ വസ്തുവകകളെയും നിങ്ങള്‍ 
പൂര്‍ണ്ണമായും നശിപ്പിക്കണം. ഒന്നും ജീവ 
നോടെ അവശേഷിക്കരുത്‌. എല്ലാ സ്ത്രീപുരുഷ 
ന്മാരെയും അവരുടെ കുട്ടികളെയും കൊച്ചു 
കുഞ്ഞുങ്ങളെപ്പോലും വധിക്കണം. അവരുടെ 
മൂഴുവന്‍ പശുക്കളെയും ആടുകളെയും കഴുത 
കളെയും ഒട്ടകങ്ങളെയും നിങ്ങള്‍ കൊല്ലണം.” 

4തെലായീമില്‍ ശൌല്‍ സൈന്യത്തെ സംഘ 
ടിപ്പിച്ചു. രണ്ടുലക്ഷം കാലാള്‍പടയും പതി 
നായിരം മറ്റുള്ളവരുമുണ്ടായിരുന്നു. യെഹൂദ 
യില്‍നിന്നുള്ളവരും അതിലുള്‍പ്പെടും. അന 
ന്തരം ശൌല്‍ അമാലേക്യരുടെ നഗരത്തിലേക്കു 
പോകുകയും താഴ്വരയില്‍ കാത്തുനില്‍ക്കു 
കയും ചെയ്തിരുന്നു. ശൌല്‍, കെനിയരോടു 
പറഞ്ഞു, “അമാലേക്യരെ വിട്ട്‌ ദുരെപോകുക. 
അപ്പോള്‍ അമാലേക്യരോടൊപ്പം നിങ്ങളെ 
നശിപ്പിക്കാതിരിക്കാ൯ന്‍ എനിക്കു കഴിയും. 
യിസ്രായേലുകാര്‍ ഈജിപ്തില്‍നിന്നും വന്ന 
പ്പോള്‍ നിങ്ങള്‍ അവരോടു ദയ കാട്ടി.” അതി 
നാല്‍ കെനിയര്‍ അമാലേക്യരെ വിട്ടുപോയി. 

"ശൌല്‍ അമാലേക്യരെ തോല്ലിച്ചു. അവര്‍ 
അവരോടു യുദ്ധം ചെയ്ത്‌ അവരെ ഹവീല 
യില്‍നിന്നും ഈജിപ്തിന്‍റെ അതിര്‍ത്തിയി 
ലുള്ള ശൂര്‍ വരെ ഓടിച്ചു. “ആഗാഗ്‌ ആയിരുന്നു 
അമാലേകൃരുടെ രാജാവ്‌. ശൌല്‍, ആഗാഗിനെ 
ജീവനോടെ പിടിച്ചു. അവന്‍ ആഗാഗിനെ 
കൊല്ലാതെ വിട്ടെങ്കിലും അമാലേക്യരില്‍ അവ 
ശേഷിച്ചവരെ മുഴുവനും കൊന്നു. 9എല്ലാം നശി 
പ്പിക്കുന്നതു ശരിയല്ലെന്ന്‌ ശൌലിനും യിസ്രാ 
യേലുകാര്‍ക്കും തോന്നി. അതിനാലാണ്‌ അവര്‍ 
ആഗാഗിനെ ജീവനോടെ വിട്ടത്‌. കൊഴുത്ത 
പശുക്കളെയും നല്ല ആടുകളെയും കുഞ്ഞാടുക 
ളെയും അവര്‍ കൊന്നില്ല. പ്രയോജനമുള്ള 
തെല്ലാം അവര്‍ സൂക്ഷിച്ചുവച്ചു. അവയൊന്നും 
അവര്‍ നശിച്ലിച്ചില്ല. സൂക്ഷിച്ചതുകൊണ്ട്‌ 
യാതൊരു പ്രയോജനവുമില്ലാത്ത സാധന 
ങ്ങള്‍ മാത്രമേ അവര്‍ നശിപ്പിച്ചുള്ളൂ. 

















ശമൂവേല്‍ ശൌലിനോട്‌ അവന്‍െറ 
പാപത്തെപ്പറ്റി പറയുന്നു 

10അപ്പ്പോള്‍ ശമൂവേലിന്‌ യഹോവയില്‍ 
നിന്നും ഒരു സന്ദേശം ലഭിച്ചു. 1യഹോവ പറ 
ഞ്ഞു, “ശൌല്‍ എന്നെ പിന്തുടരുന്നതു നിര്‍ത്തി 
യിരിക്കുന്നു. അതിനാല്‍ ശൌലിനെ രാജാവാ 
ക്കിയതില്‍ ഞാന്‍ ദു:ഖിക്കുന്നു. ഞാന്‍ പറയു 
ന്നതല്ല അവന്‍ അനുസരിക്കുന്നത്‌.” ശമൂവേ 
ലിനു ദേഷ്യമുണ്ടായി. അവന്‍ രാത്രി മുഴുവന്‍ 
കരയുകയും യഹോവയോടു പ്രാര്‍ത്ഥിക്കു 
കയും ചെയ്തു. 

പിറ്റേന്ന്‌ അതിരാവിലെ എഴുന്നേറ്റ്‌ ശമൂ 
വേല്‍ ശൌലിനെ കാണാന്‍ പോയി. എന്നാല്‍ 
ജനങ്ങള്‍ ശമൂവേലിനോടു പറഞ്ഞു, “ശൌല്‍ 
യെഹൂദയിലെ കര്‍മ്മേല്‍ എന്ന സ്ഥലത്തേക്കു 
പോയി. തനിക്കു തന്നെ ഒരു ബഹുമാനസ്മാര 
കമായി ഒരു ശില സ്ഥാപിക്കാനാണവ൯ 
പോയത്‌. ഒരുപാടു സ്ഥലങ്ങള്‍ ചുറ്റിക്കറങ്ങി 
യിട്ടായിരിക്കും അവന്‍ ഗില്‍ഗാലിലേക്കു 
പോകുക.” 

അതിനാല്‍ ശമൂവേല്‍ ശൌല്‍ പോയിരുന്ന 
സ്ഥലത്തേക്കു പോയി. അമാലേകൃരില്‍നിന്നും 
താന്‍ പിടിച്ചെടുത്ത സാധനങ്ങളുടെ ആദ്യ 
ഭാഗം ee വഴിപാടര്‍പ്പിച്ചതേയുള്ളൂ. 
ഹോമയാഗമായിട്ടായിരുന്നു അവനതു യഹോ 











1 ശമൂവേല്‍ 15:4-24 


വയ്ക്കര്‍പ്പിച്ചിരുന്നത്‌. 13ശമൂവേല്‍ ശൌലിനന്‍െറ 
അടുത്തെത്തിയപ്പോള്‍ ശൌല്‍ അവനെ അഭി 
വാദ്യം ചെയ്തു. ശൌല്‍ പറഞ്ഞു, “യഹോവ 
അങ്ങയെ അനുഗ്രഹിക്കട്ടെ! യഹോവയുടെ 
കല്പനകള്‍ ഞാന്‍ അനുസരിച്ചു.” പക്ഷേ ശമൂ 
വേല്‍ പറഞ്ഞു, “അപ്പോള്‍ ഞാന്‍ കേള്‍ക്കുന്ന 
ആ ശബ്ദമോ? ആടുകളും പശുക്കിടാങ്ങളും 
കരയുന്നതു ഞാന്‍ കേള്‍ക്കുന്നല്ലോ?” 

13 ശൌല്‍ പറഞ്ഞു, “ഭടന്മാര്‍ അവയെ അമാ 
ലേക്ൃരില്‍നിന്നും പിടിച്ചെടുത്തതാണ്‌. ഏറ്റ 
വും മികച്ച ആടുകളെയും കന്നുകാലികളെയും 
നിന്‍െറ ദൈവമാകുന്ന യഹോവയ്ക്ക്‌ ഹോമ 
ബലിയര്‍പ്പിക്കാനായി രക്ഷിച്ചതാണ്‌. പക്ഷേ 
മറ്റുള്ളതെല്ലാം ഞങ്ങള്‍ നശിപ്പിച്ചു.” 

1 ശമൂവേല്‍ ശൌലിനോടു പറഞ്ഞു, “നിര്‍ 
ത്ത്‌! കഴിഞ്ഞ രാത്രി യഹോവ എന്നോടു പറ 
ഞ്ഞതെന്താണെന്നു നിനക്കു കേള്‍ക്കണോ?” 
ശൌല്‍ പറഞ്ഞു, “കൊള്ളാം, അവനെന്താണു 
പറഞ്ഞതെന്നു പറയുക.” 

17ശമൂവേല്‍ പറഞ്ഞു, “മുന്പ്‌ നീ പ്രമാണിയാ 
ണെന്നു നീ കരുതിയിരുന്നില്ല. അപ്പോള്‍ നീ 
യിസ്രായേല്‍ഗോത്രങ്ങളുടെ നേതാവായി. 
യഹോവ നിന്നെ യിസ്രായേലിനുമേല്‍ രാജാ 
വായി തെരഞ്ഞെടുത്തു. 18ഒരു പ്രത്യേകദനത്യ 
ത്തിനു യഹോവ നിന്നെ അയച്ചു. യഹോവ 
പറഞ്ഞു, “പോയി അമാലേക്യരെ മുഴുവന്‍ 
നശിപ്പിക്കുക. അവര്‍ ദുഷ്ടന്മാരാണ്‌. അവരെ 
മുഴുവന്‍ നശിപ്പിക്കുക! അവര്‍ പൂര്‍ണ്ണമായും 
നശിപ്പിക്കപ്പെടുംവരെ യുദ്ധം ചെയ്യുക!” 
പക്ഷേ നീ യഹോവയെ വകവച്ചില്ല! ആ 
സാധനങ്ങള്‍ സൂക്ഷിക്കാന്‍ നീ ആഗ്രഹിച്ചു. 
അതിനാല്‍ യഹോവ തിന്മയെന്നു കല്ലിച്ചത്‌ 
നീ ചെയ്തു!” 

27 ശൌല്‍ പറഞ്ഞു, “പക്ഷേ ഞാന്‍ യഹോ 
വയെ അനുസരിച്ചല്ലോ! യഹോവ എന്നെ 
അയച്ചിടത്തേക്കു ഞാന്‍ പോയി. അമാലേ 
ക്യരെ മുഴുവന്‍ ഞാന്‍ നശിപ്പിച്ചു! അവരുടെ 
രാജാവായ ആഗാഗിനെ മാത്രമേ ഞാന്‍ 
കൊണ്ടുവന്നുള്ളൂ. 2ഭടന്മാര്‍ ഗില്‍ഗാലില്‍ 
നിന്‍െറ ദൈവമാകുന്ന യഹോവയ്ക്കു ബലി 
യര്‍പ്പിക്കുന്നതിന്‌ നല്ല ആടുകളെയും കാലിക 
ളെയും കൊണ്ടുവന്നു എന്നു മാത്രം” 

പക്ഷേ ശമൂവേല്‍ മറുപടി പറഞ്ഞു, 
“ഹോമയാഗങ്ങളും ബലികളുമാണോ യഹോവ 
യുടെ കല്ലപനകളനുസരിക്കുന്നതാണോ യഹോ 
വയെ കൂടുതല്‍ സന്തുഷ്ടനാക്കുന്നത്‌? ദൈവ 
ത്തിന്‌ ബലികളര്‍പ്പിക്കുന്നതിലും നല്ലത്‌ 
അവനെ അനുസരിക്കുകയാണ്‌. ആണാടുക 
ളുടെ കൊഴുപ്പ] അര്‍പ്പിക്കുന്നതിലും ഭേദം ദൈവ 
ത്തെ ചെവിക്കൊള്ളുകയാണ്‌. 23നിഷേധിക്കു 
ന്നത്‌ മന്ത്രവാദത്തെക്കാള്‍ കൊടിയ പാപ 
മാണ്‌. കഠിനഹൃദയനായിരിക്കുകയും തോന്നി 
യതു പോലെ പ്രവര്‍ത്തിക്കുകയും ചെയ്യുന്നത്‌ 
വിഗ്രഹാരാധന പോലെയൊരു പാപമാണ്‌. 
യഹോവയുടെ കല്പനകളനുസരിക്കാന്‍ നീ 
വിസമ്മതിച്ചു. അതിനാല്‍ നിന്നെ ഇപ്പോള്‍ 
രാജാവായി സ്വീകരിക്കാന്‍ യഹോവ വിസമ്മ 
തിക്കുന്നു.” 

24അപ്പോള്‍ ശൌല്‍ ശമൂവേലിനോടു പറ 
ഞ്ഞു, “ഞാന്‍ പാപം ചെയ്തു. യഹോവയുടെ 
കല്പനകള്‍ ഞാന്‍ അനുസരിക്കുന്നില്ല. അങ്ങ്‌ 
എന്നോടു പറഞ്ഞതുപോലെ ഞാന്‍ ചെയ്ത 
തുമില്ല. ഞാന്‍ ജനങ്ങളെ ഭയക്കുകയും അവര്‍ 
ആവശ്യപ്പെട്ടതുപോലെ പ്രവര്‍ത്തിക്കുകയും 





























1 ശമൂവേല്‍ 15:25-16:12 


ചെയ്തു. 2ഇപ്പോള്‍ ഞാനങ്ങയോടപേക്ഷി 
ക്കുന്നു, എന്‍െറ പാപങ്ങള്‍ക്ക്‌ എന്നോടു പൊറു 
ത്താലും. എന്‍െറ കൂടെ വന്നാല്യം, അങ്ങനെ 
ഞാന്‍ യഹോവയെ ആരാധിക്കട്ടെ.” 

2%പക്ഷേ ശമൂവേല്‍ ശൌലിനോടു പറഞ്ഞു, 
“ഞാന്‍ നിന്നോടൊപ്പം മടങ്ങിവരില്ല. യഹോ 
വയുടെ കല്പനകള്‍ നീ നിരസിച്ചതിനാല്‍ 
യിന്രായേലിന്‍െറ രാജാവെന്ന നിലയില്‍ 
യഹോവയിപ്പോള്‍ നിന്നെയും നിരസിക്കുന്നു.” 

2 ശമൂവേല്‍ പോകാന്‍ is 
ശൌല്‍ അവന്‍െറ കുപ്പായത്തില്‍ കയറിപ്പി 
ടിച്ചു. കുപ്പായം കീറി. 2&ശമൂവേല്‍ ശൌലി 
നോടു പറഞ്ഞു, “നീ എന്‍െറ കുപ്പായം കീറി. 
അതേ രീതിയില്‍ യഹോവയിന്ന്‌ നിന്നില്‍ 
നിന്ന്‌ യിസ്ധ്രായേല്‍രാജ്യം കീറിയെടുത്തിരി 
ക്കുന്നു, യഹോവ നിന്‍െറ സുഹൃത്തുക്കളിലൊ 
രാള്‍ക്കു രാജ്യം നല്‍കിയിരിക്കുന്നു. അയാളാണു 
നിന്നേക്കാള്‍ ഭേദം. യഹോവ യിസ്രായേ 
ലിന്റെ ദൈവമാകുന്നു. യഹോവ നിതൃനാ 
കുന്നു. യഹോവ നുണ പറയുകയോ മനസ്സു 
മാറുകയോ ചെയ്യില്ല. മനസ്സു മാറുന്ന ഒരു 
മനുഷ്യനെപ്പോലെയല്ല യഹോവ.” 

ശൌല്‍ മറുപടി പറഞ്ഞു, “ശരി, ഞാന്‍ 
പാപം ചെയ്തു! പക്ഷേ ദയവു ചെയ്ത്‌ 
എന്നോടൊപ്പം തിരിച്ചുവന്നാലും. നേതാക്ക 
ള്‍ക്കും യിസ്രായേലുകാര്‍ക്കും മുമ്പില്‍ വച്ച്‌ 
എന്നോടല്പം ആദരവു കാണിക്കൂ. എനിക്ക്‌ 
അങ്ങയുടെ ദൈവമാകുന്ന യഹോവയെ ആരാ 
ധിക്കത്തക്കവിധം എന്നോടൊപ്പം മടങ്ങിവരൂ.” 
ശമൂവേല്‍ ശൌലിനോടൊപ്പം മടങ്ങിപ്പോകു 
കയും ശൌല്‍ യഹോവയെ ആരാധിക്കുകയും 
ചെയ്തു. 

ശമൂവേല്‍ പറഞ്ഞു, “അമാലേകൃരുടെ 
രാജാവായ ആഗാഗിനെ എന്‍െറ മുമ്പിലേക്കു 
കൊണ്ടുവരിക.” ആഗാഗ്‌ ശമൂവേലിന്‍െറ 
മുമ്പിലെത്തി. ആഗാഗിനെ ചങ്ങല കൊണ്ട്‌ 
ബന്ധിച്ചിരുന്നു. ആഗാഗ്‌ ചിന്തിച്ചു, “തീര്‍ച്ച 
യായും അവനെന്നെ വധിക്കില്ല.” 33പക്ഷേ 
ശമൂവേല്‍ ആഗാഗിനോടു പറഞ്ഞു, “നിന്‍െറ 
വാള്‍ കുഞ്ഞുങ്ങളെ അമ്മമാരില്‍നിന്നും എടു 
ത്തു. അതിനാലിപ്പോള്‍ നിന്‍െറ അമ്മയ്ക്ക്‌ 
കുഞ്ഞുങ്ങളില്ലാതാകട്ടെ.” അതിനാല്‍ ശമൂവേല്‍ 
ഗില്‍ഗാലില്‍ യഹോവയ്ക്കു മുമ്പില്‍ ആഗാ 
ഗിനെ കഷണങ്ങളാക്കി. 34അനന്തരം ശമൂവേല്‍ 
അവിടെനിന്നും രാമയിലേക്കു പോയി. ശൌല്‍ 
ഗിബെയയിലെ തന്‍റ വസതിയിലേക്കു കയ 
റിപ്പോകുകയും ചെയ്തു. 35അതിനുശേഷം ശമൂ 
വേല്‍ തന്‍െറ ജീവിതത്തിലൊരിക്കലും ശൌ 
ലിനെ കാണുകയുണ്ടായില്ല. ശൌലിനന്‍െറെ 
കാര്യത്തില്‍ ശമൂവേലിന്‌ വളരെ ദു:ഖമു 
ണ്ടായി. ശൌലിനെ യിസ്ധ്രായേലിന്‍െറ രാജാ 
വാക്കിയതില്‍ യഹോവയും വളരെ ദു:ഖിച്ചു. 




















ശമൂവേല്‍ ബേത്ത്ലേഹെമി 
ലേക്കു പോകുന്നു 

] യഹോവ ശമൂവേലിനോടു പറഞ്ഞു, 

“നിനക്കു എത്രകാലം ഇങ്ങനെ ശൌലി 
നെപ്പറ്റി വ്യസനമുണ്ടാകും? ശൌലിനെ യിസ്ധ്രാ 
യേലിനന്‍െെറ രാജസ്ഥാനത്തുനിന്നും ഞാന്‍ തള്ളി 
ക്കളഞ്ഞിരിക്കുന്നുവെന്ന്‌ ഞാന്‍ നിന്നോടു പറ 
ഞ്ഞശേഷവും നീ ശൌലിനെല്ലറ്റിയോര്‍ത്ത്‌ 
വ്യസനിക്കുന്നു! നിന്‍െറ കൊമ്പില്‍ എണ്ണ 
നിറച്ച്‌ ബേത്ത്ലേഹെമിലേക്കു പോകുക. 
യിഗ്ശായി എന്നു പേരായ ഒരുവന്‍െറയടുത്തേ 





290 


ക്കാണു ഞാന്‍ നിന്നെ അയയ്ക്കുന്നത്‌. ബേത്ത്‌ 
ലേഹെമിലാണ്‌ യിശ്ശായി താമസിക്കുന്നത്‌. 
അവന്‍െറ പൂത്രന്മാരിലൊരാളെ പുതിയ രാജാ 
വാകാ൯ ഞാന്‍ തെരഞ്ഞെടുത്തിരിക്കുന്നു.” 

എന്നാല്‍ ശമൂവേല്‍ പറഞ്ഞു, “ഞാന്‍ 
പോയാല്‍ ശൌല്‍ ആ വാര്‍ത്തയറിയും. 
അപ്പോള്‍ അവനെന്നെ കൊല്ലാന്‍ ശ്രമിക്കും.” 
യഹോവ പറഞ്ഞു, “ബേത്ത്ലേഹെമിലേക്കു 
പോവുക. ഒരു പശുക്കുട്ടിയെയും കൂടെ കൊണ്ടു 
പോവുക. “ഞാന്‍ യഹോവയ്ക്ക്‌ ഒരു ബലിയര്‍ 
പ്പിക്കാന്‍ വന്നതാണ്‌.” എന്നു പറയുക. 3യിശ്ശാ 
യിയെ ബലിക്കു ക്ഷണിക്കുക. അപ്പോള്‍ 
എന്താണു ചെയ്യേണ്ടതെന്നു ഞാന്‍ നിനക്കു 
കാണിച്ചുതരാം. ഞാന്‍ കാണിച്ചുതരുന്നയാളെ 
നീ അഭിഷേകം ചെയ്യണം. 4യഹോവ ചെയ്യാന്‍ 
പറഞ്ഞത്‌ ശമൂവേല്‍ ചെയ്തു. ശമൂവേല്‍ 
ബേത്ത്ലേഹെമിലേക്കു പോയി. ബേത്ത്ലേ 
ഹെമിലെ നേതാക്കളായ മൂപ്പന്മാര്‍ ഭയംകൊണ്ടു 
വിറച്ചു. അവര്‍ ശമൂവേലിനെ കണ്ടുവിറച്ചു. 
അവര്‍ അവനോടു ചോദിച്ചു, “സമാധാനത്തി 
ലാണോ നിന്‍െറ വരവ്‌?” 

ശമൂവേല്‍ പറഞ്ഞു, “അതേ ഞാന്‍ സമാ 
ധാനത്തില്‍ വരുന്നു. യഹോവയ്ക്ക്‌ ഒരു ബലി 
യര്‍പ്പിക്കാ൯ന്‍ ഞാന്‍ വരുന്നു. സ്വയം തയ്യാറെ 
ടുത്ത്‌ എന്നോടൊപ്പം ബലിക്കു വരിക.” യിശ്ശാ 
യിയെയും അവന്‍െറ പുത്രന്മാരെയും ശമൂ 
വേല്‍ ഒരുക്കി. അനന്തരം ശമൂവേല്‍ അവരെ 
വന്ന്‌ ബലിയില്‍ പങ്കുകൊള്ളാന്‍ ക്ഷണിച്ചു. 

ിശ്ശായിയും അവന്‍െറ പുത്രന്മാരും എത്തി 
യപ്പോള്‍, ശമൂവേല്‍ എലീയാബിനെ കണ്ടു. 
ശമൂവേല്‍ ചിന്തിച്ചു, “യഹോവ തെരഞ്ഞെ 
ടുത്തവ൯ തീര്‍ച്ചയായും ഇയാളായിരിക്കും!” 

"എന്നാല്‍ യഹോവ ശമൂവേലിനോടു പറ 
ഞ്ഞു, “എലീയാബ്‌ ഉയരമുള്ളവനും സുന്ദരനു 
മാണ്‌. പക്ഷേ കാര്യങ്ങള്‍ അങ്ങനെ ചിന്തിക്ക 
രുത്‌. മനുഷ്യന്‍ കാണുന്നതല്ല ദൈവം കാണു 
ന്നത്‌. ഒരു വ്യക്തിയുടെ പുറം മാത്രമേ മനുഷ്യന്‍ 
കാണുന്നുള്ളു. പക്ഷേ യഹോവ അവന്‍െറ ഹൃദ 
യത്തിലേക്കൂു നോക്കുന്നു. എലീയാബല്ല ശരി 
യായ വ്യക്തി.” 

അനന്തരം യിശ്ശായി തന്‍െറ രണ്ടാമത്തെ 
പുത്രനായ അബീനാദാബിനെ വിളിച്ചു. 
അബീനാദാബ്‌ ശമുവേലിന്‍െറ അടുത്തു കൂടെ 
പോയി. പക്ഷേ ശമൂവേല്‍ പറഞ്ഞു, “അല്ല, 
ഇയാളല്ല യഹോവ തെരഞ്ഞെടുത്തവന്‍.” 

9അനന്തരം ശമൂവേലിന്‍െറ അടുത്തു കൂടെ 
കടന്നുപോകാന്‍ യിശ്ശലായി ശമ്മയോടു പറ 
ഞ്ഞു. പക്ഷേ ശമൂവേല്‍ പറഞ്ഞു, “അല്ല, ഇയാ 
ളെയുമല്ല യഹോവ തെരഞ്ഞെടുത്തത്‌.” 
10തനന്‍െറെ പുത്രന്മാരില്‍ ഏഴു പേരെയും 
യിശ്ശായി ശമൂവേലിനു കാട്ടിക്കൊടുത്തു. 
എന്നാല്‍ ശമൂവേല്‍ പറഞ്ഞു, “ഇവരിലാരെയു 
മല്ല യഹോവ തെരഞ്ഞെടുത്തിരിക്കുന്നത്‌.” 
11അനന്തരം ശമൂവേല്‍ യിശ്ശായിയോടു ചോദി 
ച്ചു, “നിനക്ക്‌ ഇത്രയും പുത്രന്മാരേ ഉള്ളോ?” 
യിശ്ശായി മറുപടി പറഞ്ഞു, “അല്ല എനിക്കു 
മറ്റൊരു പുത്രന്‍ കൂടിയുണ്ട- എന്‍െറ ഇളയ 
പുത്രന്‍, അവന്‍ ആടുകളെ പരിപാലിക്കാന്‍ 
പുറത്തു പോയിരിക്കുന്നു.” ശമൂവേല്‍ പറഞ്ഞു, 
“അവനെ വിളിക്കുക. അവനെ ഇവിടെ 
കൊണ്ടുവരിക. അവന്‍ എത്തുംവരെ നമ്മള്‍ 
ആഹാരം കഴിക്കില്ല.” 

12തന്‍െറ ഇളയപുത്രനെ വിളിച്ചുകൊണ്ടു 
വരാന്‍ യിശ്ശായി ചിലരെ അയച്ചു. ആ പുത്രന്‍ 




















291 


സുന്ദരനും ചുമന്ന മുടിയുള്ളവനുമായൊരു 
യുവാവായിരുന്നു. അവ൯ അതീവ സുന്ദരനാ 
യിരുന്നു. യഹോവ ശമൂവേലിനോടു പറഞ്ഞു, 
“എഴുന്നേറ്റ്‌ അവനെ അഭിഷേകം ചെയ്യുക. 
അവനാണ്‌ തെരഞ്ഞെടുക്കപ്പെട്ടവന്‍.” 13ശമൂ 
വേല്‍ എണ്ണ നിറച്ച കൊമ്പ്‌ എടുത്തു. ആ 
വിശുദ്ധതൈലം അവന്‍ യിള്‍ശ്ശായിയുടെ ഇളയ 
പൂത്രന്്റെമേല്‍ അവന്‍റെ സഹോദരന്മാര്‍ 
നോക്കി നില്‍ക്കവേ അഭിഷേകം ചെയ്തു. 
യഹോവയുടെ ആത്മാവ്‌ ദാവീദിന്‍െറമേല്‍ 
അന്നുമുതല്‍ മഹാശക്തിയോടെ വന്നു. അന 
ന്തരം ശമൂവേല്‍ രാമയിലേക്കു മടങ്ങി. 





ശൌലിനെ ഒരു ദുരാത്മാവ്‌ 
പീഡിപ്പിക്കുന്നു 

14യഹോവയുടെ ആത്മാവ്‌ ശൌലിനെ വിട്ടു. 
അനന്തരം യഹോവ ഒരു ദുരാത്മാവിനെ 
ശൌലിനന്‍െറയടുത്തേക്കയച്ചു. അത്‌ അവന്‍ 
വളരെ കുഴപ്പങ്ങളുണ്ടാക്കി. 13ശൌലിനന്‍െറ ഭൃത്യ 
ന്മാര്‍ അവനോടു പറഞ്ഞു, “ദൈവത്തില്‍ 
നിന്നൊരു ദുരാത്മാവ്‌ നിന്നെ ബാധിച്ചിരി 
ക്കുന്നു. 1ക്കിന്നരം വായിക്കാന്‍ കഴിയുന്ന 
ഒരാളെ കണ്ടുപിടിക്കാന്‍ ഞങ്ങള്‍ക്കു കല്പന 
തന്നാലും. യഹോവയില്‍നിന്നുള്ള ദുരാത്മാവ്‌ 
അങ്ങയുടെ അടുത്തു വന്നാല്‍ അയാള്‍ അങ്ങ 
യ്ക്കായി ഗാനമാലപിക്കും. അപ്പോള്‍ ദൂരാ 
ത്മാവ്‌ അങ്ങയെ വിട്ടുപോവുകയും അങ്ങയ്ക്കു 
സുഖം തോന്നുകയും ചെയ്യും.” 

17അതിനാല്‍ ശൌല്‍ തന്‍െറ ഭൂത്യന്മാരോടു 
പറഞ്ഞു, “നന്നായി കിന്നരം വായിക്കുന്ന 
ഒരാളെ കണ്ടുപിടിച്ച്‌ എന്‍െറയടുത്തു കൊണ്ടു 
വരിക.” 

18ഭൂത്ൃയന്മാരില്‍ ഒരുവന്‍ പറഞ്ഞു, “ബേത്ത്‌ 
ലേഹെമില്‍ യിശ്ശായി എന്നൊരാള്‍ വസിക്കു 
ന്നുണ്ട്‌. യിശ്ശായിയുടെ പുത്രനെ ഞാന്‍ കണ്ടു. 
അവന്‍ കിന്നരം വായിക്കാന്‍ നന്നായിട്ടറിയാം. 
അവന്‍ വളരെ ധൈരൃശാലിയും നല്ലൊരു 
യോദ്ധാവും കൂടിയാണ്‌. അവന്‍ വാക്ചാതുര്യ 
മുള്ളവനും സുന്ദരനുമാണ്‌. യഹോവയും അവ 
നോടൊപ്പമുണ്ട്‌.” 14അതിനാല്‍ ശൌല്‍ യിശ്ശാ 
യിയുടെ അടുത്തേക്കു ദൂതന്മാരെ അയച്ചു. 
അവര്‍ യിശ്ശായിയോടു പറഞ്ഞു, “അങ്ങയ്ക്ക്‌ 
ദാവീദ്‌ എന്നൊരു പുത്രനുണ്ടല്ലോ. അങ്ങയുടെ 
ആടുകളെ മേയ്ക്കുന്നവന്‍. അവനെ ഞങ്ങളോ 
ടൊപ്പമയയ്ക്കുക.” 

2%4അതിനാല്‍ യിശ്ശായി, ശൌലിന്‌ ഏതാനും 
സമ്മാനങ്ങള്‍ സംഘടിപ്പിച്ചു. ഒരു കഴുതയെ 
യും കൂറെ അല്പവും ഒരു കുപ്പി വീഞ്ഞും ഒരു 
കുഞ്ഞാടും ശ്ശായി, സംഘടിപ്പിച്ചു. ആ 
സാധനങ്ങളും ഏല്പിച്ച്‌ ദാവീദിനെ യിശ്ശായി 
ശൌലിനന്‍െറ അടുത്തേക്കു അയച്ചു. 2അങ്ങനെ 
ദാവീദ്‌ ശൌലിന്‍െറയടുത്തെത്തി അവന്‍െറ 
മുമ്പില്‍ നിന്നു. ശൌല്‍ ദാവീദിനെ വളരെ 
സ്നേഹിച്ചു. ദാവീദ്‌ ശൌലിന്‍െറ ആയുധ 
ങ്ങളേന്തുന്ന സഹായിയായി. 22ശൌല്‍ യിശ്ഗാ 
യിയ്ക്ക്‌ ഒരു സന്ദേശമയച്ചു, “ദാവീദ്‌ എന്നോ 
ടൊപ്പം നിന്ന്‌ എന്നെ സേവിക്കട്ടെ. ഞാന 
വനെ വളരെ സ്നേഹിക്കുന്നു.” 

23ദൈവത്തില്‍നിന്നുള്ള ദുരാത്മാവ്‌ ശൌലി 
നന്‍െറമേല്‍ വന്നപ്പോഴൊക്കെ ദാവീദ്‌ തന്‍െറ 
കിന്നരമെടുത്തു വായിച്ചിരുന്നു. ദുരാത്മാവ്‌ 
ശൌലിനെ വിട്ടുപോവുകയും അയാള്‍ക്കു 
സുഖം തോന്നുകയും ചെയ്തിരുന്നു. 











1 ശമൂവേല്‍ 16:13-17:13 


യിസ്രായേലിനെ ഗോല്യാത്ത്‌ 
വെല്ലുവിളിക്കുന്നു 
ഫെലിസ്ത്യർ തങ്ങളുടെ സേനകളെ 

ത്തായി വിളിച്ചുകൂട്ടി. അവര്‍ 
സോഖോവില്‍ ഒത്തുകൂടി. അവര്‍ സോഖോ 
വിനും അസേക്കെയ്ക്കും ഇടയില്‍ ഏഫെസ്‌ 
ദമ്മീം എന്ന സ്ഥലത്ത്‌ പാളയമടിച്ചു. 
2ശൌലും യിസ്രായേല്‍ഭടന്മാരും സംഘടിച്ചു. 
ഏലാതാഴ്വരയിലായിരുന്നു അവരുടെ പാള 
യം. ശൌലിനന്‍െറ ഭടന്മാര്‍ വരിവരിയായി നിന്ന്‌ 
ഫെലിസ്ത്യരോടു യുദ്ധത്തിനു തയ്യാറായി. 
3ഫെലിസ്ത്ൃര്‍ ഒരു കുന്നിന്‍ മുകളിലായിരുന്നു. 
യിസ്രായേലുകാര്‍ മറ്റൊരു കുന്നിന്‍മുകളിലും. 
അവയ്ക്കിടയിലായിരുന്നു താഴ്വര. 

ഫെലിസ്ത്യര്‍ക്ക്‌ ഗൊല്യാത്ത്‌ എന്നു 
പേരായ ഒരു മല്ലനുണ്ടായിരുന്നു. ഗഥുകാരനാ 
യിരുന്നു ഗൊല്യാത്ത്‌. ഗൊല്യാത്തിന്‌ ഒ൯പ 
തടിയിലധികം ഉയരമുണ്ടായിരുന്നു. ഗൊല്യാ 
ത്ത്‌ ഫെലിസ്ത്യപാളയത്തില്‍നിന്നും ഇറങ്ങി 
വന്നു. “അവന്‍െറ തലയില്‍ ഓടുകൊണ്ടുള്ള 
ഒരു ശിരസ്ത്രമുണ്ടായിരുന്നു. മീനിന്‍റെ ചെതു 
മ്പലുകള്‍ പോലെ നിര്‍മ്മിച്ച ഒരു ഓട്ടുകവചം 
അയാള്‍ ധരിച്ചിരുന്നു. അതിന്‌ നൂറ്റിയിരൂപ 
ത്തഞ്ചു പനണ്ട്‌ തൂക്കമുണ്ടായിരുന്നു. ഓട്ടു 
കാല്‍ച്ചട്ടകളും ഗൊല്യാത്ത്‌ ധരിച്ചിരുന്നു. അവ 
ന്‍െറ പിന്നില്‍ ഓടു കൊണ്ടുള്ള ഒരു വേല്‍ 
പ "ഗൊല്യാത്തിന്‍െറ കുന്തത്തി 
ന്‍െറ പി നടി നെയ്ത്തുതടിക്കു, തുല്യം വലു 
പ്പമുള്ളതായിരുന്നു. കുന്തമുനയ്ക്ക്‌ പതിനഞ്ചു 
പരണ്ട്‌ ഭാരമുണ്ടായിരുന്നു. ഗൊല്യാത്തിനന്‍െറ 
സഹായി ഗൊല്യാത്തിനന്‍െറ പരിചയുമെടു 
ത്തുകൊണ്ട അവനു മുമ്പേ നടന്നിരുന്നു. 

ഓരോ ദിവസവും ഗൊല്യാത്ത്‌ പുറത്തു 
വന്ന്‌ യിസ്രായേല്‍ഭടന്മാരെ വെല്ലുവിളിക്കുമാ 
യിരുന്നു. അവന്‍ പറയുമായിരുന്നു, “നിങ്ങളെ 
ല്ലാവരുമെന്തിനാണു യുദ്ധത്തിനൊരുങ്ങി വരി 
യായി നില്‍ക്കുന്നത്‌? നിങ്ങള്‍ ശൌലിന്‍െറ 
ദാസന്മാര്‍. ഞാനൊരു ഫെലിസ്ത്ൃയന്‍. അതി 
നാല്‍ ഒരാളെ തെരഞ്ഞെടുത്ത്‌ എനിക്കെതിരെ 
മല്ലിനയയ്ക്കുക. 9അയാള്‍ എന്നെ വധിച്ചാല്‍ 
ഞങ്ങള്‍ ഫെലിസ്ത്യർ നിങ്ങളുടെ അടിമക 
മാകും. പക്ഷേ ഞാന്‍ നിങ്ങളുടെ ആളെ കൊ 
ന്നാല്‍, അതായത്‌ ഞാന്‍ ജയിച്ചാല്‍ നിങ്ങള്‍ 
ഞങ്ങളുടെ അടിമകളാകുകയും ചെയ്യും. 
നിങ്ങള്‍ ഞങ്ങളെ സേവിക്കേണ്ടി വരും!” 

14 ഫെലിസ്ത്ൃയന്‍ ഇത്രയും കൂടി പറഞ്ഞു, 
“ഇന്നു ഞാന്‍ യിസ്രായേല്‍ സൈന്യത്തെ 
പരിഹസിക്കുന്നു. നിങ്ങളില്‍ നിന്നൊരുവനെ 
എന്‍െറ അടുത്തയച്ച്‌ പോരുനടത്താന്‍ നിങ്ങ 
ളെ ഞാന്‍ വെല്ലുവിഭിക്കുന്നു!” 1ഗൊല്യാത്തു 
പറഞ്ഞതൊക്കെ ശൌലും യിസ്രായേല്‍ഭടന്മാ 
രും കേട്ടു. അവര്‍ വളരെ ഭയക്കുകയും ചെയ്‌ 
തിരുന്നു. 


























ദാവീദ്‌ യുദ്ധമുന്നണിയിലേക്കു 
പോകുന്നു 
12യിശ്ശായിയുടെ പുത്രനായിരുന്നു ദാവീദ്‌. 
യെഹൂദയിലെ ബേത്ത്ലേഹെമിലെ എഫ്രാത്യ 
കുടും ബക്കാരനായിരുന്നു യിശ്ശായി. യിശ്ശാ 
യിക്ക്‌ എട്ടു പുത്രന്മാരുണ്ടായിരുന്നു. ശൌലി 
നെറ കാലത്ത്‌ യിശ്ശായി ഒരു വൃദ്ധനായിരുന്നു. 
13യിശ്ശായിയുടെ മൂത്ത മൂന്നു പുത്രന്മാര്‍ 
ശൌലിനോടൊപ്പം യുദ്ധത്തിനു പോയിരുന്നു. 


1 ശമൂവേല്‍ 17:14-38 


എലീയാബായിരുന്നു മൂത്ത പുത്രന്‍. രണ്ടാ 
മത്തെ പുത്രന്‍ അബീനാദാബും. ശമ്മാ ആയി 
രുന്നു മൂന്നാമത്തെ പുത്രന്‍. 1ദാവീദായിരുന്നു 
ഇളയ പുത്രന്‍. മൂത്ത മൂന്നു പുത്രന്മാരും ശൌ 
ലിന്‍ സൈന്യത്തിലായിരുന്നു. പക്ഷേ 
ദാവീദ്‌ ബേത്ത്ലേഹെമില്‍ തന്‍െറ പിതാ 
വിന്‍റെ ആടുകളെ നോക്കാന്‍ കാലാകാലങ്ങ 
ളില്‍ ശൌലിനെ വിട്ടു പോയും വന്നുമിരുന്നു. 

1എല്പാ പ്രഭാതത്തിലും സായാഹ്നത്തിലും 
ഫെലിസ്ത്ൃയനായ ഗൊല്യാത്ത്‌ പുറത്തുവന്ന്‌ 
യിസ്രായേല്‍സൈന്യത്തിനന്‍െറ മുമ്പില്‍ നിന്നി 
രുന്നു. ഇങ്ങനെ നാല്പതു ദിവസം ഗൊല്യാത്ത്‌ 
യിസ്രായേല്‍സേനയെ പരിഹസിച്ചു. 

17ഒരു ദിവസം യിശ്ശായി, തന്‍െറ പുത്രനായ 
ദാവീദിനോടു പറഞ്ഞു, “മലരു നിറച്ച ഈ 
കൂടയും പത്ത്‌ അപ്പക്കഷണങ്ങളുമെടുത്ത്‌ പാള 
യത്തിലുള്ള നിന്‍റെ സഹോദരന്മാരുടെയടു 
ത്തേക്കു പോവുക. 18ഈ പത്തു കഷണം പാല്‍ 
ക്കട്ടികളുമെടുത്ത്‌ സഹോദരന്മാരെ നയിക്കുന്ന 
സഹസ്രാധിപനു കൊണ്ടുകൊടുക്കുക. നിന്‍െറ 
സഹോദരന്മാർക്കു സുഖമാണോയെന്നു നോ 
ക്കുക. നിന്‍െറ സഹോദരന്മാര്‍ ശരിയായതു 
ചെയ്യുന്നുണ്ടോ എന്നതിനു തെളിവു കൊണ്ടു 
വരിക. 19നിന്‍൯ന്‍െറെ സഹോദരന്മാര്‍, ശൌലി 




















292 


ഫെലിസ്ത്യനെ കൊന്ന്‌ യിസ്രായേലിന്‍െറ 
അപമാനം നീക്കുന്നവന്‌ എന്താണു സമ്മാനം? 
ആരാണ്‌ ഈ ഗൊല്യാത്ത്‌? അവന്‍ പരിച്ഛേ 
ദനം ഏറ്റിട്ടില്ലാത്ത ഒരു ഫെലിസ്ത്യ൯ മാത്രം. 
ജീവിക്കുന്ന ദൈവത്തിന്‍െറ സൈന്യത്തിനെ 
തിരെ തനിക്കു സംസാരിക്കാനാകുമെന്ന്‌ അവ 
നെന്തു കൊണ്ടാണു കരുതുന്നത്‌?” 

27അതിനാാല്‍ ആ യിസ്രായേലുകാരന്‍ 
ഗൊല്യാത്തിനെ കൊന്നാല്‍ ലഭിക്കുന്ന പ്രതി 
ഫലത്തെപ്പറ്റി ദാവീദിനു പറഞ്ഞു കൊടുത്തു. 
28ദാവീദ്‌ ഭടന്മാരുമായി സംസാരിക്കുന്നത്‌ ദാവീ 
ദിന്‍െറ മൂത്തസഹോദരന്‍ എലീയാബ്‌ കേട്ടു. 
എലീയാബിന്‌ കോപമുണ്ടായി. എലീയാബ്‌ 
ദാവീദിനോടു ചോദിച്ചു, “നീയെന്തിനാണ്‌ 
ഇവിടെ വന്നത്‌? മരൂമിയില്‍ ആടുകളെ 
നോക്കാന്‍ നീ ആരെയാണ്‌ ഏല്ലിച്ചത്‌? നീയെ 
ന്തിനാണിവിടെ വന്നതെന്ന്‌ എനിക്കറിയാം. 
നിന്നോടു ചെയ്യാന്‍ പറഞ്ഞതു ചെയ്യാന്‍ 
നിനക്കു താല്പര്യമില്ല. യുദ്ധം കാണാന്‍ വേണ്ടി 
മാത്രമാണ്‌ നീ ഇവിടെ വന്നത്‌!” 

ദാവീദു പറഞ്ഞു, “ഞാനിപ്പോള്‍ എന്താണു 
ചെയ്തത്‌? ഞാന്‍ തെറ്റൊന്നും ചെയ്തില്ല! 
ഞാന്‍ വെറുതേ സംസാരിക്കുകയായിരുന്നു.” 
ദാവീദ്‌ മറ്റു ചിലരുടെ നേരെ തിരിഞ്ഞും 
ഇതേ ചോദ്യങ്ങള്‍ ചോദിച്ചു. അവര്‍ ദാവീ 























നോടും യിസ്രായേല്‍ഭടന്മാരോടുമൊല്ലം ഏലാ 
യിലെ താഴ്വരയിലാണ്‌. ഫെലിസ്ത്ൃരോടു 
യുദ്ധം ചെയ്യാനാണവര്‍ അവിടെ പോയിരിക്കു 
ന്നത്‌.” 

20അതിരാവിലെ തന്നെ, ആടുകളെ നോക്കു 
ന്ന ചുമതല ദാവീദ്‌ മറ്റൊരു ഇടയനെ ഏല്ലിച്ചു. 
ഭക്ഷണമെടുത്ത്‌ യിശ്ശായി പറഞ്ഞതുപോലെ 
ദാവീദ്‌ പുറപ്പെട്ടു. ദാവീദ്‌ അവരുടെ വാഹനം 
പാളയത്തിലേക്കോടിച്ചു. ദാവീദെത്തിയ 
പ്പോള്‍ ഭടന്മാര്‍ തങ്ങളുടെ യുദ്ധസ്ഥാനങ്ങളി 
ലേക്കു പുറപ്പെടുകയായിരുന്നു. അവര്‍ പോര്‍ 
വിളി നടത്തുകയായിരുന്നു. 2യിസ്രായേലു 
കാരും ഫെലിസ്തൃരും യുദ്ധത്തിനടുത്തു. 

2കലവറ സൂക്ഷിപ്പുകാരെ ഭക്ഷണം ഏല്പിച്ച 
ശേഷം ദാവീദു പുറപ്പെട്ടു. ദാവീദ്‌ യിസ്ധ്രാ 
യേല്‍ഭടന്മാരുടെയടുത്തേക്കോടി. അവന്‍ 
തന്‍െറ സഹോദരന്മാരെവപ്പുറ്റി അന്വേഷിച്ചു. 
2അവന്‍ തന്‍െറ സഹോദരന്മാരോടു സംസാരി 
ക്കാന്‍ തുടങ്ങി. 

അപ്പോള്‍ ഗഥില്‍നിന്നുള്ള മല്ലനായ ഗൊല്യാ 
ത്ത്‌ എന്ന ഫെലിസ്ത്യന്‍ ഫെലിസ്ത്യസൈ 
നൃത്തില്‍നിന്നും പുറത്തു വന്നു. ഗൊല്യാത്ത്‌ 
പതിവു പോലെ യിസ്ധരായേലിനെതിരെ 
ആക്രോശിച്ചു. അവന്‍ പറഞ്ഞത്‌ ദാവീദു 
കേട്ടു. 4്ഗൊല്യാത്തിനെ കണ്ട യിസ്രായേല്‍ 
ഭടന്മാര്‍ ഓടിപ്പോയി. അവര്‍ക്കെല്ലാം ഗൊല്യാ 
ത്തിനെ ഭയമായിരുന്നു. 

2ടയിസ്രായേലുകാരില്‍ ഒരുവന്‍ പറഞ്ഞു, 
“അവനെ നീ കാണുന്നില്ലേ? അവനെ നോക്ക്‌! 
ഗൊല്യാത്ത്‌ പുറത്തുവന്ന്‌ യിസ്രായേലുകാരെ 
വീണ്ടും വീണ്ടും പരിഹസിക്കുന്നു. അവനെ 
കൊല്ലുന്നവന്‌ ധാരാളം സമ്പത്തു ലഭിക്കും! 
ശൌല്‍ രാജാവ്‌ അവനു ധാരാളം പണം നല്‍ 
കും. ഗൊല്യാത്തിനെ കൊല്ലുന്നവന്‍ ശൌല്‍ 
തന്‍െറ പുത്രിയെ വിവാഹം കഴിച്ചു കൊടു 
ക്കുകയും ചെയ്യും. അയാളുടെ കുടുംബത്തെ 
ശൌല്‍ യിസ്രായേലില്‍ സ്വതന്ത്രരാക്കുകയും 
ചെയ്യും.” 

2ദൊവീദ്‌ തനിക്കടുത്തു നിന്നയാളോടു 
ചോദിച്ചു, “അവനെന്താണു പറഞ്ഞത്‌? ഈ 





























ദിന്‌ മുമ്പത്തെ മറുപടി തന്നെ നല്‍കി. 

ദാവീദ്‌ സംസാരിക്കുന്നത്‌ ചിലര്‍ കേട്ടു. 
അവര്‍ ദാവീദിനെ ശൌലിന്‍െറയടുത്തേക്കു 
കൊണ്ടുപോകുകയും ദാവീദു പറഞ്ഞത്‌ അവ 
നോടു പറയുകയും ചെയ്തു. 32ദാവീദ്‌ ശൌലി 
നോടു പറഞ്ഞു, “ഗൊല്യാത്ത്‌ അവരെ നിരു 
തസാഹപ്പെടുത്തുവാന്‍ അനുവദിക്കരുത്‌. ഞാന്‍ 
അങ്ങയുടെ ഭൃത്യന്‍. ഫെലിസ്ത്ൃയനോടു പോര 
ടിക്കാന്‍ ഞാന്‍ പോകാം!” 

33ശൌല്‍ മറുപടി പറഞ്ഞു, “നിനക്കു 
പോയി ആ ഫെലിസ്ത്യനായ ഗൊല്യാത്തി 
നോടു യുദ്ധം ചെയ്യാന്‍ പറ്റില്ല. നീ ഒരു ഭടന്‍ 
പോലുമല്ല. കുട്ടിക്കാലം മുതല്‍ക്കേ യുദ്ധം 
ചെയ്യുന്നവനാണു ഗൊല്യാത്ത്‌.” 

34എന്നാല്‍ ദാവീദ്‌ ശൌലിനോടു പറഞ്ഞു, 
“അങ്ങയുടെ ഭൂത്യനായ ഞാന്‍ എന്‍െറ പിതാ 
വിന്‍റെ ആടുകളെ പരിപാലിക്കുകയായി 
രുന്നു. ഒരു സിംഹവും കരടിയും വന്ന്‌ ആട്ടിന്‍ 
പറ്റത്തില്‍നിന്ന്‌ ഓരോ ആടുകളെ പിടിച്ചു 
കൊണ്ടുപോയി. 35ആ വന്ൃമൃഗത്തെ ഞാന്‍ 
പിന്തുടര്‍ന്നു. അതിനെ ആക്രമിച്ച ഞാന്‍ അതി 
ന്‍െറ വായില്‍നിന്നും ആടിനെ പിടിച്ചെടു ത്തു. 
മൃഗം എനന്‍െറമേല്‍ ചാടിവീണെങ്കിലും ഞാനതി 
നെറ താടിക്കു പിടിച്ചു. എന്നിട്ട്‌ അതിനെ 
അടിച്ചു കൊന്നു. 3ഒരു സിംഹത്തെയും ഒരു 
കരടിയെയും ഞാന്‍ കൊന്നു. അവയപ്പോലെ 
തന്നെ വിദേശിയായ ആ ഗൊല്ൃത്തിനെയും 
ഞാന്‍ കൊല്ലും. ജീവിക്കുന്ന ദൈവത്തിന്‍െറ 
സൈന്യത്തെ പരിഹസിച്ചതിനാല്‍ ഗൊല്യാ 
ത്ത്‌ മരിക്കും. 37സിംഹത്തില്‍നിന്നും കരടിയില്‍ 
നിന്നും യഹോവയാണ്‌ എന്നെ രക്ഷിച്ചത്‌. ഈ 
ഫെലിസ്ത്യനില്‍നിന്നും യഹോവ എന്നെ 
രക്ഷിക്കും.” 

ശൌല്‍ ദാവീദിനോടു പറഞ്ഞു, “പോകൂ, 
യഹോവ നിന്നോടൊപ്പമായിരിക്കട്ടെ.” 
38 ശൌല്‍ തന്‍െറ സ്വന്തം വസ്ത്രങ്ങള്‍ ദാവീ 
ദിനെ അണിയിച്ചു. ശൌല്‍ ഒരു ഓട്ടുശിരസ്ത്രം 
ദാവീദിന്‍റെ തലയില്‍ ചാര്‍ത്തുകയും ഓടു 
കൊണ്ടുള്ള ഒരു അങ്കി അവനെ അണിയിക്കുക 





293 


യും ചെയ്തു. 39വാളും ധരിച്ച്‌ ദാവീദ്‌ ചുറ്റും 
നടന്നു നോക്കി. ശൌലിന്‍െറ വസ്ത്രാദികള 
ണിഞ്ഞു നടക്കാന്‍ ശ്രമിച്ച ദാവീദിന്‌ അതിനു 
കഴിഞ്ഞില്ല. ആ ഭാരിച്ച വസ്തുക്കള്‍ അവന്‍ 
അപരിചിതമായിരുന്നു. 

ദാവീദ്‌ ശൌലിനോടു പറഞ്ഞു, “ഇവ 
യൊക്കെ ധരിച്ചുകൊണ്ട്‌ യുദ്ധം ചെയ്യാന്‍ എനി 
ക്കു കഴിയില്ല. ഇവ എനിക്കു ശീലമുള്ളവയല്ല.” 
അതിനാല്‍ ദാവീദ്‌ അതെല്ലാം ഉരി മാറ്റി. 
40ജലപ്രവാഹത്തില്‍നിന്നും മിനുസമുള്ള 
അഞ്ചു കല്ലുകളെടുക്കുന്നതിന്‌ ദാവീദ്‌ തന്‍െറ 
ഈന്നുവടിയുമായി പുറപ്പെട്ടു. ആ കല്ലുകള്‍ 
അവന്‍ തന്‍െറ ആട്ടിടയസഞ്ചിയിലിടുകയും 
തന്‍െറ തെറ്റാലി കയ്യിലെടുക്കുകയും ചെയ്തു 
അനന്തരം അവന്‍ ഫെലിസ്ത്ൃയനെ കാണാന്‍ 
പോയി. 





ദാവീദ്‌ ഗൊല്യാത്തിനെ വധിക്കുന്നു 

4ഫെലിസ്ത്യനായ ഗൊല്യാത്ത്‌ മെല്ലെ നട 
ന്ന്‌ ദാവീദിനോടടുത്തു. ഗൊല്യാത്തിന്‍െറ കവ 
ചവാഹകന്‍ അവനു മുമ്പെ നടക്കുന്നുണ്ടായി 
രുന്നു. 42ഗൊല്യാത്ത്‌ ദാവീദിനെ നോക്കി ചിരി 
ച്ചു. ദാവീദ്‌ സുന്ദരനും ചുവന്ന മുടിയുള്ളവു 
നുമായ ഒരു യുവാവു മാത്രം. 4ഗൊല്യാത്ത്‌ 
ദാവീദിനോടു പറഞ്ഞു, “ആ വടി എന്തിനാ 
ണ്‌? ഒരു പട്ടിയെപ്പോലെ എന്നെ ഓടിക്കാ 
നാണോ നീ വന്നത്‌?” അനന്തരം ഗൊല്യാത്ത്‌ 
തന്‍െറ ദേവന്മാരോടു ദാവീദിനെ ശപിക്കാന്‍ 
പ്രാര്‍ത്ഥിച്ചു. 44ഗൊല്യാത്ത്‌ ദാവീദിനോടു പറ 
ഞ്ഞു, “വരൂ, നിന്‍െറ ശരീരം ഞാന്‍ പക്ഷിക 
ള്‍ക്കും കാട്ടുമൃഗങ്ങള്‍ക്കും തിന്നാന്‍ കൊടുക്കു 
ന്നുണ്ട്‌!” 

ദാവീദ്‌ ഗൊല്യാത്തിനോടു പറഞ്ഞു, “നീ 
എനിക്കെതിരെ വാള്‍, കുന്തം, വേല്‍ എന്നിവയു 
മായി വരുന്നു, പക്ഷേ ഞാന്‍ സര്‍വൃശക്ത 
നായ യഹോവയുടെ, യിസ്രായേല്‍സൈന്യ 
ത്തിന്‍റെ ദൈവമാകുന്ന യഹോവയുടെ നാമ 
ത്തില്‍ വരുന്നു! നീ അവനെതിരെ നിന്‍െറ 
അനാദരവു മുഴുവന്‍ പ്രകടിപ്പിച്ചതുകൊണ്ട്‌ 
4ഇന്ന്‌ നിന്നെ തോല്പിക്കാന്‍ യഹോവ എന്നെ 
അനുവദിക്കും! ഞാന്‍ നിന്നെ കൊല്ലും. ഇന്നു 
ഞാന്‍ നിന്‍െറ തല അരിയുകയും നിന്‍െറ 
ശരീരത്തെ പക്ഷികള്‍ക്കും കാട്ടു മൃഗങ്ങള്‍ക്കും 
ഭക്ഷണമാക്കുകയും ചെയ്യുന്നുണ്ട്‌. എല്ലാ ഫെലി 
സ്ത്യരോടും ഞങ്ങള്‍ അതു തന്നെ ചെയ്യും. 
അപ്പോള്‍ യിസ്രായേലില്‍ ഒരു ദൈവമുള്ള 
തായി ലോകം മുഴുവന്‍ അറിയും! 4ജനങ്ങളെ 
രക്ഷിക്കാന്‍ യഹോവയ്ക്ക്‌ വാളോ കുന്തമോ 
വേണ്ടെന്ന്‌ ജനങ്ങള്‍ കാണും. യുദ്ധം യഹോവ 
യുടേതാണ്‌! നിങ്ങള്‍ ഫെലിസ്ത്യരെ മുഴുവന്‍ 
തോല്പിക്കാന്‍ യഹോവ ഞങ്ങളെ സഹായിക്കു 
കയും ചെയ്യും!” 

48ഫെലിസ്ത്യനായ ഗൊല്യാത്ത്‌ ദാവീദിനെ 
ആക്രമിക്കാന്‍ എഴുന്നേറ്റു. ഗൊല്യാത്ത്‌ മെല്ലെ 
അടുത്തടുത്തു വന്നു. അപ്പോള്‍ ദാവീദ്‌ 
ഗൊല്യാത്തിനെറെ അടുത്തേക്കോടി. തന്‍റ 
സഞ്ചിയില്‍നിന്നും ദാവീദ്‌ ഒരു കല്ലെടുത്തു. 
അത്‌ തന്‍റ കവണയില്‍ വച്ച്‌ തെറ്റിച്ചു. കല്ല്‌ 
കവണയില്‍നിന്നും പറന്ന്‌ ഗൊല്യാത്തിന്‍െറ 
നെറ്റിയില്‍ പതിച്ചു. കല്ല അവന്‍െറ തലയിലേ 
ക്കാഴ്ന്നിറങ്ങുകയും ഗൊല്യാത്ത്‌ നിലത്ത്‌ മുഖ 
മടിച്ചു വീഴുകയും ചെയ്തു. 

5%അങ്ങനെ ദാവീദ്‌ ഒരു കവണയും ഒരു കല്ലും 
മാത്രമുപയോഗിച്ച്‌ ഫെലിസ്ത്യനെ പരാജയ 

















1 ശമൂവേല്‍ 17:39-18:4 


പ്പെടുത്തി! അവന്‍ ഫെലിസ്ത്യനെ അടിച്ചു 
കൊന്നു. ദാവീദിന്‌ ഒരു വാളുപോലുമുണ്ടായി 
രുന്നില്ല! അതിനാല്‍ അവന്‍ ഓടി ഫെലി 
സ്ത്യനെറ അടുത്തു ചെന്ന്‌ ഗൊല്യാത്തിന്‍െറ 
തന്നെ വാള്‍ അവന്‍െറ വാളുറയില്‍നിന്നും 
എടുത്ത്‌ അവന്‍െറ തല വെട്ടിമാറ്റി. അങ്ങനെ 
യാണ്‌ ദാവീദ്‌ ആ ഫെലിസ്ത്യനെ വധിച്ചത്‌. 

തങ്ങളുടെ നേതാവ്‌ മരിച്ചെന്നു കണ്ടപ്പോള്‍ 
മറ്റു ഫെലിസ്ത്യർ തിരിഞ്ഞോടി. $2യിസ്രായേ 
ലിന്‍െറയും യെഹൂദയുടെയും ഭടന്മാര്‍ ആക്രോ 
ശിച്ചുകൊണ്ട്‌ ഫെലിസ്ത്യരെ പിന്തുടര്‍ന്നു. 
ഗത്തിന്‍െറ നഗരാതിര്‍ത്തി വരെയും എക്രോ 
നിന്‍െറ കവാടം വരെയും യിസ്രായേലുകാര്‍ 
ഫെലിസ്ത്യരെ ഓടിച്ചു. ഫെലിസ്ത്യരില 
ധികം പേരെയും അവര്‍ വധിച്ചു. ഗത്തിലേക്കും 
എക്രോനിലേക്കുമുള്ള ശയരയീം മാര്‍ഗ്ഗത്തിലൂ 
ടെ അവരുടെ മൃതശരീരങ്ങള്‍ ചിതറിക്കിടന്നു. 
5ഫെലിസ്ത്യരെ ഓടിച്ചതിനുശേഷം ഫെലി 
സ്ത്ൃരുടെ പാളയത്തിലേക്കു മടങ്ങി വന്ന 
യിസ്രായേലുകാര്‍ അവിടെ നിന്നും അനേകം 
സാധനങ്ങളെടുത്തു. $ഫെലിസ്ത്യന്‍െറ തല 
ദാവീദ്‌ യെരൂശലേമിലേക്കു കൊണ്ടുപോയി. 
ഫെലിസ്ത്യന്‍െറ ആയുധങ്ങള്‍ ദാവീദ്‌ കൈ 
വശം വയ്ക്കുകയും അവ തന്‍െറ സ്വന്തം കൂടാര 
ത്തില്‍ തന്നെ വയ്ക്കുകയും ചെയ്തു. 














ശൌല്‍ ദാവീദിനെ ഭയന്നു തുടങ്ങുന്നു 

ദാവീദ്‌ ഗൊല്യാത്തിനെ നേരിടാന്‍ പോകു 
ന്നത്‌ ശൌല്‍ നിരീക്ഷിച്ചു. ശെല്‍ തന്‍െറ സൈ 
ന്യാധിപനായ അബ്നേരിനോടു സംസാരിച്ചു. 
“അബ്നേര്‍, ആരാണ്‌ ആ ചെറുപ്പക്കാരന്‍െറ 
പിതാവ്‌?” അബ്നേര്‍ മറുപടി പറഞ്ഞു, “തീര്‍ 
ച്ചയായും എനിക്കറിയില്ല പ്രഭോ.” 5%ശൌല്‍ 
രാജാവു പറഞ്ഞു, “ആ യുവാവിന്‍െറ പിതാ 
വാരാണെന്നു കണ്ടുപിടിക്കുക.” 

5ഗൊല്യാത്തിനെ കൊന്നതിനുശേഷം 
ദാവീദ്‌ എത്തിയപ്പോള്‍ അബ്നേര്‍ അവനെ 
ശൌലിനന്‍െ“റയടുത്തേക്കു കൊണ്ടുവന്നു. ദാവീദ്‌ 
അപ്പോഴും ഫെലിസ്ത്യന്‍െറ തല കയ്യിലേന്തി 
യിരുന്നു. $ശൌല്‍ അവനോടു ചോദിച്ചു, 
“യുവാവേ, ആരാണ്‌ നിന്‍െറ പിതാവ്‌?” ദാവീദ്‌ 
മറുപടി പറഞ്ഞു, “അങ്ങയുടെ ദാസ നായ 
ബേത്ത്ലേഹെംകാരനായ യിശ്ശായി യുടെ 
പുത്രനാണു ഞാന്‍.” 








ദാവീദും യോനാഥാനും ഉറ്റ 
ചങ്ങാതിമാരാകുന്നു 
ദാവീദും ശൌലുമായുള്ള സംഭാഷണം 
18 അവസാനിച്ചപ്പോള്‍ യോനാഥാന്‍ ദാവീ 
ദിനോടു വളരെ അടുപ്പമുണ്ടായി. തന്നെത്ത 
ന്നെയെന്നപോലെ യോനാഥാന്‍ ദാവീദിനെ 





സ്നേഹിച്ചു. 
ആ ദിവസം മുതല്‍ ശൌല്‍ ദാവീദിനെ 
തന്നോടൊപ്പം താമസിപ്പിച്ചു. ദാവീദിനെ 


തന്‍െറ പിതാവിന്‍െറയടുത്തേക്കു മടങ്ങിപ്പോ 
കാന്‍ ശൌല്‍ അനുവദിച്ചില്ല. 3യോനാഥാന്‍ 
ദാവീദിനെ വളരെയധികം സ്നേഹിച്ചു. 
യോനാഥാന്‍ ദാവീദുമായി ഒരു കരാറുണ്ടാക്കി. 
തരാന്‍ ധരിച്ചിരുന്ന മേലങ്കി അഴിച്ച്‌ യോനാ 
ഥാന്‍ ദാവീദിനു നല്‍കി. തന്‍െറ പടച്ചട്ടയും 
യോനാഥാന്‍ ദാവീദിനു കൊടുത്തു. തന്‍െറ 
വില്ല, വാള്‍, അരപ്പട്ട എന്നിവ പോലും യോനാ 
ഥാന്‍ ദാവീദിനു നല്‍കി. 


1 ശമൂവേല്‍ 18:5-27 


ദാവീദിന്‍െറ വിജയം ശൌല്‍ 
ശ്രദ്ധിക്കുന്നു 

പലപല യുദ്ധങ്ങളില്‍ പങ്കെടുക്കാന്‍ 
ശൌല്‍ ദാവീദിനെ അയച്ചു. ദാവീദ്‌ വളരെ 
വിജയിയുമായി. അനന്തരം ശൌല്‍ ദാവീദിനെ 
ഭടന്മാരുടെ ചുമതലക്കാരനാക്കി. ഇത്‌ ശൌലി 
ന്‍െറ ഉദ്യോഗസ്ഥന്മാരടക്കം എല്ലാവരെയും 
സന്തുഷ്ടരാക്കി! ദോവീദ്‌ ഫെലിസ്ത്ൃര്‍ക്കെ 
തിരെയുള്ള യുദ്ധത്തിനു പോയി. യുദ്ധാന 
ന്തരം അവന്‍ മടങ്ങിവരവെ, യിസ്രായേലിലെ 
എല്ലാ നഗരങ്ങളിലുമുള്ള സ്ത്രീകള്‍ ദാവീദി 
നെ കാണാനിറങ്ങി വന്നു. അവര്‍ ചിരിക്കുക 
യും നൃത്തം വയ്ക്കുകയും ചെണ്ട കൊട്ടുകയും 
കിന്നരം വായിക്കുകയും ചെയ്തു. ശൌലിനന്‍െറ 
തൊട്ടുമുമ്പില്‍ വച്ചാണ്‌ അവരിതു ചെയ്തത്‌! 
"സ്ത്രീകള്‍ പാടി, 





“ശൌല്‍ ആയിരം ശത്രുക്കളെ കൊന്നു. 
എന്നാല്‍ ദാവീദ്‌ പതിനായിരം ശത്രുക്കളെ 
കൊന്നു!” 


“സ്ത്രീകളുടെ ഗാനം ശൌലിനെ കോപാകു 
ലനാക്കി. “ദാവീദ്‌ പതിനായിരക്കണക്കിനു 
ശത്രുക്കളെ കൊന്നെന്നും ഞാന്‍ ആയിരക്കണ 
ക്കിനു ശത്രുക്കളെയേ കൊന്നുള്ളൂവെന്നും അവര്‍ 
പറയുന്നു. രാജത്വത്തിലൂപരി മറ്റെന്താണിനി 
ദാവീദിനു ലഭിക്കുക?” എന്ന്‌ ശൌല്‍ സ്വയം 
കരുതി. 

അതിനാല്‍ അന്നു മുതല്‍ ശൌല്‍ ദാവീ 
ദിനെ വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചു. 


ശൌല്‍ ദാവീദിനെ ഭയക്കുന്നു 

10പിറ്റേന്ന്‌ ദൈവത്തില്‍നിന്നുള്ള ഒരു ദുരാ 
ത്മാവ്‌ ശെൌലിന്‍െറ നിയന്ത്രണം ഏറ്റെടുത്തു. 
ശൌല്‍ തന്‍റ ഭവനത്തില്‍ ഉന്മാദാവസ്ഥയി 
ലായി. ദാവീദ്‌ പതിവുപോലെ തന്‍െറ കിന്നരം 
വായിച്ചു. 1പക്ഷേ ശൌലിന്‍െറ കയ്യില്‍ ഒരു 
കുന്തമുണ്ടായിരുന്നു. ശൌല്‍ ചിന്തിച്ചു, “ദാവീ 
ദിനെ ഞാന്‍ ഭിത്തിയോടു ചേര്‍ത്ത്‌ തറയ്ക്കും.” 
ശൌല്‍ രണ്ടു തവണ കുന്തം എറിഞ്ഞു. പക്ഷേ 
രണ്ടു പ്രാവശ്യവും ദാവീദ്‌ രക്ഷപ്പെട്ടു. 

യഹോവ ദാവീദിനോടൊപ്പമായിരുന്നു. 
യഹോവ ശൌലിനെ വിട്ടു പോവുകയും 
ചെയ്തു. അതിനാല്‍ ശൌല്‍ ദാവീദിനെ 
ഭയന്നു. 13ശൌല്‍ ദാവീദിനെ തന്നില്‍ നിന്നും 
അകറ്റി. ശൌല്‍ ദാവീദിനെ ഒരു സഹനസ്ധ്രാധി 
പനാക്കി. ദാവീദ്‌ യുദ്ധത്തില്‍ സൈന്യത്തെ 
നയിച്ചു. 4യഹോവ ദാവീദിനോടൊപ്പമായി 
രുന്നു. അതിനാല്‍ ദാവീദ്‌ എല്ലാക്കാര്യങ്ങളിലും 
വിജയം വരിച്ചു. ദാവീദ്‌ വിജയിയാകുന്നത്‌ 
ശൌല്‍ കണ്ടു. ശൌല്‍ ദാവീദിനെ കൂടുതല്‍ 
കൂടുതല്‍ ഭയന്നു തുടങ്ങുകയും ചെയ്തു. 

1പക്ഷേ യിസ്രായേലിലും യെഹൂദയിലൂ 
മുള്ള എല്ലാവരും ദാവീദിനെ സ്നേഹിച്ചു. 
അവന്‍ അവരെ യുദ്ധത്തില്‍ നയിക്കുകയും 
അവരോടൊപ്പം യുദ്ധം ചെയ്യുകയും ചെയ്ത 
തിനാലാണ്‌ അവരവനെ ഇഷ്ടപ്പെട്ടത്‌. 




















ശൌല്‍ തന്‍െറ പുത്രിയെക്കൊണ്ട്‌ ദാവീ 
ദിനെ വിവാഹം കഴിപ്പിക്കാന്‍ 
ആഗ്രഹിക്കുന്നു 
17പക്ഷേ ദാവീദിനെ കൊല്ലാന്‍ ശൌല്‍ ആഗ്ര 
ഹിച്ചു. അതിനാല്‍ ദാവീദിനെ കുരുക്കാന്‍ 
ശൌല്‍ ഒരു തന്ത്രം ആലോചിച്ചു. ശൌല്‍ 


294 


ദാവീദിനോടു പറഞ്ഞു, “ഇതാ എന്‍െറ മൂത്ത 
പുത്രിയായ മേരബ്‌. അവളെ വിവാഹം കഴി 
ക്കാന്‍ ഞാന്‍ നിന്നെ അനുവദിക്കാം. അപ്പോള്‍ 
നിനക്കൊരു ശക്തനായ ഭടനായിത്തീരാം. നീ 
എനിക്കൊരു പുത്രനെപ്പോലെയായിത്തീരും!” 
അതൊരു തന്ത്രമായിരുന്നു. “ഇപ്പോള്‍ ഞാന്‍ 
ദാവീദിനെ വധിക്കില്ല. എനിക്കുവേണ്ടി ഫെലി 
സ്ത്യര്‍ അവനെ വധിക്കട്ടെ” എന്നായിരുന്നു 
ശൌലിനന്‍െറ ഉള്ളിലിരിപ്പ്‌. 

18 എന്നാല്‍ ദാവീദു പറഞ്ഞു, “എനിക്കു 
കുടുംബമഹിമയില്ല! ഞാനും അത്ര പ്രമാണി 
യൊന്നുമല്ല! രാജപൂത്രിയെ വിവാഹം കഴി 
ക്കാന്‍ എനിക്കാവില്ല.” അതിനാല്‍ ശൌലി 
ന്‍െറ പുത്രിയായ മേരബിനെ ദാവീദിനു 
കൊടുക്കേണ്ടിയിരുന്ന നേരത്ത്‌, ശൌല്‍ 
അവളെ മെഹോലാക്കാരനായ അദ്രിയേലിനു 
വിവാഹം കഴിച്ചുകൊടുത്തു. 274ശൌലിന്‍െറ 
മറ്റൊരു പുത്രിയായ മീഖള്‍ ദാവീദിനെ സ്നേ 
ഹിച്ചു. മീഖള്‍ ദാവീദിനെ സ്നേഹിക്കുന്ന 
കാര്യം ജനങ്ങള്‍ ശൌലിനോടു പറഞ്ഞു. അത്‌ 
ശൌലിനെ സന്തോഷിപ്പിച്ചു. 21“മീഖളിനെ 
ഉപയോഗിച്ചു ഞാന്‍ ദാവീദിനെ കുരുക്കും. 
ദാവീദിനെ വിവാഹം കഴിക്കാന്‍ ഞാന്‍ മീഖ 
ളിനെ അനുവദിക്കും. അനന്തരം ഫെലിസ്ത്യർ 
അവനെ വധിക്കും” എന്ന്‌ ശൌല്‍ കരുതി. അതി 
നാല്‍ ശൌല്‍ രണ്ടാം തവണ ദാവീദിനോടു 
പറഞ്ഞു, “നിനക്കിന്നു തന്നെ എന്‍െറ 
പുത്രിയെ വിവാഹം കഴിക്കാം.” 

22ശൌല്‍ തന്‍െറ ഉദ്യോഗസ്ഥന്മാര്‍ക്ക്‌ ഒരു 
ഉത്തരവ്‌ നല്‍കി. ശൌല്‍ അവരോടു പറഞ്ഞു, 
“ദാവീദിനോടു സ്വകാര്യ സംഭാഷണം നട 
ത്തുക. അവനോടു പറയുക, “നോക്കൂ രാജാവ്‌ 
നിന്നെ ഇഷ്ടപ്പെടുന്നു. അവന്‍െറ ഉദ്യോഗ 
സ്ഥന്മാരും നിന്നെ ഇഷ്ടപ്പെടുന്നു. നീ അവ 
ന്‍െറ പൂത്രിയെ വിവാഹം കഴിക്കണം.” 

2ശൌലിന്‍െറ ഉദ്യോഗസ്ഥന്മാര്‍ അക്കാര്യ 
ങ്ങള്‍ ദാവീദിനോടു പറഞ്ഞു. എന്നാല്‍ ദാവീദ്‌ 
മറുപടി പറഞ്ഞു, “രാജാവിന്‍െറ ജാമാതാവാ 
കുക എന്നത്‌ എളുപ്പമാണെന്നാണോ നിങ്ങള്‍ 
കരുതുന്നത്‌? രാജാവിനു പെണ്‍പണം നല്‍കാ 
നുള്ളത്ര ധനം എനിക്കില്ല. ഞാ൯ ഒരു പാവ 
പ്പെട്ട സാധാരണക്കാരന്‍ മാത്രം.” 

24ശൌലിന്‍െറെ ഉദ്യോഗസ്ഥന്മാര്‍ ദാവീദ്‌ 
എന്താണു പറഞ്ഞതെന്ന്‌ ശൌലിനോടു പറ 
ഞ്ഞു, ശൌല്‍ അവരോടു പറഞ്ഞു, “അവനോ 
ടിങ്ങനെ പറയുക, “ദാവീദേ, രാജാവ്‌ നിന്നോടു 
പെണ്‍പണം ആവശ്യപ്പെടുന്നില്ല! ശത്രുക്കളോ 
ടുള്ള ജയമാണവനു വേണ്ടത്‌. അതിനാല്‍ 
അവന്‍െറ പുത്രിയെ വിവാഹം കഴിക്കാനുള്ള 
പെണ്‍പണം നൂറു ഫെലിസ്ത്യരുടെ അഗ്രചര്‍ 
മ്മമാണ്‌.” ശൌലിന്‍െറ രഹസ്യപദ്ധതിയായി 
രുന്നു അത്‌. ഫെലിസ്ത്യർ ദാവീദിനെ വധിച്ചു 
കൊള്ളുമെന്ന്‌ ശൌല്‍ കരുതി. 

26ശൌലിന്‍െറ ഉദ്യോഗസ്ഥന്മാര്‍ അക്കാര്യ 
മെല്ലാം ദാവീദിനോടു പറഞ്ഞു. രാജാവിന്‍െറ 
ജാമാതാവാകുകയെന്ന ആശയം ഇഷ്ടപ്പെട്ടതി 
നാല്‍ ദാവീദ്‌ അടിയന്തിരമായി ചിലതു 
ചെയ്തു. 2ദാവീദും അവനന്‍െറയാളുകളും 
ഫെലിസ്ത്ൃയരോടു യുദ്ധം ചെയ്യാന്‍ ഇറങ്ങി 
പുറപ്പെട്ടു. അവര്‍ ഇരുന്നൂറു ഫെലിസ്ത്യരെ 
വധിച്ചു. ദാവീദ്‌ ഫെലിസ്തൃരുടെ അഗ്രചര്‍മ്മ 
മെടുത്ത്‌ ശൌലിനു സമര്‍പ്പിച്ചു. രാജാവിന്‍െറ 
ജാമാതാവാകുന്നതിനു വേണ്ടിയാണ്‌ ദാവീദ്‌ 
അതു ചെയ്തത്‌. 


























295 


തന്‍െറ പുത്രിയായ മീഖളിനെ വിവാഹം 
കഴിക്കാന്‍ ദാവീദിനെ അനുവദിച്ചു. യഹോവ 
ദാവീദിനോടൊച്പമായിരുന്നുവെന്ന്‌ ശൌല്‍ 
മനസ്സിലാക്കി. തന്‍െറ പുത്രിയായ മീഖള്‍ ദാവീ 
ദിനെ സ്നേഹിച്ചിരുന്നുവെന്നും ശൌല്‍ മന 
സ്റ്റിലാക്കി. അതിനാല്‍ ശൌല്‍ ദാവീദിനെ 
കുറേക്കൂടി ഭയപ്പെടുകയാണുണ്ടായത്‌. അപ്പോ 
ഴൊക്കെ ശൌല്‍ ദാവീദിനെതിരായിരുന്നു. 

4 ഫെലിസ്ത്യസേനാനായകന്മാര്‍ തുടര്‍ന്നും 
യിസ്രായേലിനെ ആക്രമിച്ചു. പക്ഷേ 
എപ്പോഴും ദാവീദ്‌ അവരെ പരാജയപ്പെടുത്തി. 
ശൌലിന്‍െറ ഏറ്റവും വിജയിയായ ഉദ്യോഗ 
സ്ഥനായിരുന്നു ദാവീദ്‌! ദാവീദ്‌ പ്രസിദ്ധനാ 
കുകയും ചെയ്തു. 


യോനാഥാന്‍ ദാവീദിനെ സഹായിക്കുന്നു 
ശൌല്‍ തന്‍െറ പുത്രനായ യോനാഥാ 

19.5. തന്‍െറ ഉദ്യോഗസ്ഥന്മാരോടും 
ദാവീദിനെ കൊല്ലാന്‍ കല്ലിച്ചു. എന്നാല്‍ 
യോനാഥാന്‍ ദാവീദിനെ വളരെ അധികം 
ഇഷ്ടപ്പെട്ടിരുന്നു. 23യോനഥാന്‍ ദാവീദിനു 
മുന്നറിയ്‌ പി കൊടുത്തു, “സൂക്ഷിച്ചിരിക്കുക! 
നിന്നെ വധിക്കാന്‍ ഒരവസരം പാര്‍ത്തിരിക്കുക 
യാണ്‌ ശൌല്‍. പ്രഭാതത്തില്‍ വയലിലേക്കു 
പോയി ഒളിച്ചിരിക്കുക. വയലില്‍ ഞാനെന്‍റെ 
പിതാവുമായി ഇറങ്ങിവരാം. നീ ഒളിച്ചിരി 
ക്കുന്നിടത്ത്‌ ഞങ്ങള്‍ വന്നു നില്‍ക്കാം. ഞാനെ 
ന്‍െറ പിതാവുമായി നിന്നെപ്പറ്റി സംസാ 
രിക്കാം. എന്നിട്ട നിന്നെപ്പറ്റി ഞാന്‍ മനസ്സി 
ലാക്കുന്നതു ഞാന്‍ പറയാം. 

യോനാഥാ൯ തന്റെ പിതാവായ ശൌലു 
മായി സംസാരിച്ചു. യോനാഥാന്‍ ദാവീദിനെ 
പ്പറ്റി നല്ലതു പറഞ്ഞു. യോനാഥാ൯ പറഞ്ഞു, 
“അങ്ങു രാജാവാകുന്നു. ദാവീദ്‌ അങ്ങയുടെ 
ഭൃത്യനും. ദാവീദ്‌ അങ്ങയോടു തെറ്റൊന്നും 
ചെയ്തില്ല. അതിനാല്‍ അവനോടു തെറ്റൊന്നും 
ചെയ്യരുത്‌. അങ്ങയോടു ദാവീദ്‌ എന്നും നല്ലതേ 
ചെയ്തിട്ടുള്ളു. ഫെലിസ്ത്ൃയനായ ഗൊല്യാ 
ത്തിനെ വധിച്ചപ്പോള്‍ അവന്‍ സ്വന്തം ജീവന്‍ 
പണയപ്പെടുത്തുകയായിരുന്നു. യിസ്രായേ 
ലിനു മുഴുവനുമായി യഹോവ ഒരു മഹാവി 
ജയം നേടി. അങ്ങ്‌ അതു കാണുകയും സന്തോ 
ഷിക്കുകയും ചെയ്തു. ദാവീദിനെ അങ്ങെന്തി 
നാണ്‌ ഉപദ്രവിക്കുന്നത്‌? അവന്‍ നിഷ്കളങ്ക 
നാണ്‌ അവനെ കൊല്ലാന്‍ ഒരു കാരണവുമില്ല!” 

ശൌല്‍ യോനാഥാനെ ശ്രവിച്ചു. ശൌല്‍ 
ഒരു പ്രതിജ്ഞ ചെയ്തു. ശൌല്‍ പറഞ്ഞു, 
“യഹോവ ജീവിക്കുന്നതുപോലെ സത്യമായും 
ദാവീദിനെ കൊല്ലാനനുവദിക്കില്ല.” "അതി 
നാല്‍ യോനാഥാന്‍ ദാവീദിനെ വിളിച്ച്‌ സംസാ 
രിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു. അനന്തരം 
യോനാഥാ൯ ദാവീദിനെ ശൌലിനന്‍െറയടുത്തേ 
ക്കു കൊണ്ടുചെന്നു. അങ്ങനെ ദാവീദ്‌ പഴയതു 
പോലെ ശൌലിനോടൊച്പമായി. 














ശൌല്‍ ദാവീദിനെ കൊല്ലാന്‍ 
വീണ്ടും ശ്രമിക്കുന്നു 
യുദ്ധം വീണ്ടും ആരംഭിക്കുകയും ദാവീദ്‌ 
ഫെലിസ്ത്യരോടേറ്റുമുട്ടാ൯ പോവുകയും 
ചെയ്തു. ദാവീദ്‌ ഫെലിസ്ത്യരെ തോല്ലിക്കു 
കയും അവര്‍ ഓടിപ്പോവുകയും ചെയ്തു. 
പക്ഷേ യഹോവയില്‍നിന്ന്‌ ഒരു ദുരാത്മാവ്‌ 
ശൌലിന്‍െറമേല്‍ വന്നു. ശൌല്‍ തന്‍െറ വീട്ടി 
ലിരിക്കുകയായിരുന്നു. ശൌലിനന്‍െറ കയ്യില്‍ 


1 ശമൂവേല്‍ 18:28-19:21 


അവന്‍െറ കുന്തമുണ്ടായിരുന്നു. ദാവീദ്‌ തന്‍െറ 
കിന്നരം വായിക്കുകയായിരുന്നു. 1തനന്‍െറെ 
കുന്തം ദാവീദിന്‍റെ മേല്‍ എറിഞ്ഞ്‌ ദാവീ 
ദിന്‍െറ ശരീരത്തെ ഭിത്തിയില്‍ തറയ്ക്കാന്‍ 
ശൌല്‍ ശ്രമിച്ചു. പക്ഷേ ദാവീദ്‌ ഒഴിഞ്ഞുമാറി. 
കുന്തം ദാവീദില്‍നിന്നു തെറ്റി ഭിത്തിയില്‍ 
തറച്ചു. അന്നുരാത്രി ദാവീദ്‌ ഓടിയകന്നു. 

1 ശൌല്‍ ദാവീദിന്‍െറ വീട്ടിലേക്കു ആള്‍ 
ക്കാരെ അയച്ചു. അവര്‍ ദാവീദിന്റെ വീട്‌ 
നിരീക്ഷിച്ചു. അവര്‍ രാത്രി മുഴുവന്‍ അവിടെ 
തങ്ങി. പ്രഭാതത്തില്‍ ദാവീദിനെ വധിക്കാന്‍ 
കാത്തുനില്‍ക്കുകയായിരുന്നു അവര്‍. എന്നാല്‍ 
ദാവീദിന്‍റെ പത്നി മീഖള്‍ അവനു മുന്നറി 
യിപ്പു കൊടുത്തു. അവള്‍ പറഞ്ഞു, “അങ്ങ്‌ 
ഇന്നു രാത്രി തന്നെ ഓടിപ്പോയി ജീവന്‍ രക്ഷി 
ക്കണം. അല്ലാത്ത പക്ഷം നാളെ അങ്ങ്‌ കൊല്ല 
പ്പും ” 12അനന്തരം മീഖള്‍ ദാവീദിനെ ജനാല 
യിലൂടെ താഴേക്കിറക്കി, ദാവീദ്‌ രക്ഷപ്പെട്ട ഓടി 
പ്പോയി. 1മീഖള്‍ പരദേവതാവിഗ്രഹമെടുത്ത്‌ 
അതിന്മേല്‍ വസ്ത്രങ്ങളിട്ടു. എന്നിട്ട ആ പ്രതിമ 
അവള്‍ കിടക്കയിലിട്ടു. അതിന്‍െറ തലയില്‍ 
അവള്‍ ആട്ടിന്‍ രോമവും എടുത്തുവച്ചു. 

ദാവീദിനെ തടവുകാരനായി പിടിക്കുന്ന 
തിന്‌ ശൌല്‍ ദൂതന്മാരെ വിട്ടു. എന്നാല്‍ മീഖള്‍ 
പറഞ്ഞു, “ദാവീദിനു സുഖമില്ല.” 15ദൂതന്മാര്‍ 
മടങ്ങിച്ചെന്ന്‌ ശൌലിനോടക്കാര്യം പറഞ്ഞു 
വെങ്കിലും ശൌല്‍ അവരെ മടക്കി അയച്ചു. 
ശൌല്‍ അവരോടു പറഞ്ഞു, “ദാവീദിനെ 
കൊണ്ടുവരിക. നിങ്ങള്‍ക്കാകുമെങ്കില്‍ അവ 
നെ കട്ടിലോടെ എടുത്തുകൊണ്ടുവരണം! അവ 
നെ ഞാന്‍ കൊല്ലും.” 1ദൂതന്മാര്‍ ദാവീദിന്‍റെ 
വീട്ടിലേക്കു പോയി. അവര്‍ ദാവീദിനെ പിടി 
ക്കാന്‍ അകത്തേക്കു കയറിയെങ്കിലും അവിടെ 
ഒരു പ്രതിമ കിടക്കുന്നതായാണവര്‍ കണ്ടത്‌. 
അതിന്‍െറ മുടി വെറും ആട്ടിന്‍ രോമമാണെന്നും 
അവര്‍ കണ്ടു. 

17ശൌല്‍ മീഖളിനോടു പറഞ്ഞു, “എന്തി 
നാണ്‌ നീയെന്നെ ഇങ്ങനെ ചതിച്ചത്‌? എന്‍െറ 
ശത്രുവിനെ രക്ഷപ്പെടാന്‍ നീ അനുവദിച്ചു! 
ദാവീദ്‌ ഓടിപ്പോയി!” മീഖള്‍ മറുപടി പറഞ്ഞു, 
“രക്ഷപ്പെടാന്‍ ഞാന്‍ അനുവദിച്ചില്ലെങ്കില്‍ 
എന്നെ കൊല്ലുമെന്ന്‌ അവന്‍ പറഞ്ഞു!” 























ദാവീദ്‌ രാമയിലെ പാളയങ്ങ 
ളിലേക്കു പോകുന്നു 

18ദാവീദ്‌ രക്ഷപ്പെട്ട്‌ രാമയില്‍ ശമൂവേലി 
ഒണ്‍ന്‍െറയടുത്തേക്കു്‌ ഓടിപ്പോയി. ശൌല്‍ 
തന്നോടു ചെയ്ത കാര്യങ്ങളൊക്കെ ദാവീദ്‌ 
ശമൂവേലിനോടു പറഞ്ഞു. അനന്തരം ദാവീദും 
ശമൂവേലും പ്രവാചകന്മാര്‍ താമസിക്കുന്ന 
പാളയങ്ങളിലേക്കു പോയി. ദാവീദ്‌ അവിടെ 
തങ്ങി. 

ദാവീദ്‌ രാമയ്ക്കടുത്തുള്ള പാളയങ്ങളില 
ണ്ടെന്ന്‌ ശൌല്‍ കേട്ടു. ദാവീദിനെ പിട 
കൂടാന്‍ ശൌല്‍ ആളുകളെ അയച്ചു. എന്നാല്‍ 
അവര്‍ പാളയത്തിലെത്തിയപ്പോള്‍ ഒരു സംഘം 
പ്രവാചകന്മാര്‍ പ്രവചിക്കുന്നുണ്ടായിരുന്നു. 
ശമൂവേല്‍ അവിടെനിന്ന്‌ ആ സംഘത്തെ 
നയിക്കുകയായിരുന്നു. ദൈവത്തിന്‍െറ 
ആത്മാവ്‌ ശെൌലിന്‍െറ ദൂതന്മാരുടെമേല്‍ 
വരികയും അവര്‍ പ്രവചിക്കാന്‍ ആരംഭിക്കു 
കയും ചെയ്തു. 

2ഇതേലച്ഛറ്റി കേട്ട ശൌല്‍ മറ്റു ദൂതന്മാരെ 
അയച്ചു. പക്ഷേ അവരും പ്രവചനം നടത്താന്‍ 





൨. 





1 ശമൂവേല്‍ 19:22-20:21 


തുടങ്ങി. അതിനാല്‍ ശൌല്‍ മൂന്നാമതൊരു 
സംഘം ദൂതന്മാരെക്കൂടി അയച്ചു. അവരും പ്രവ 


296 


ണ്രായാല്‍ അദ്ദേഹം എന്നെ ഉപദ്രവിക്കാന്‍ 
പോവുകയാണെന്നു നിനക്കുറപ്പിക്കാം. യോ 





ചിക്കാ൯ തുടങ്ങി. 2ഒടുവില്‍ ശൌല്‍ സ്വയം 
രാമയിലേക്കു പോയി. ശൌല്‍ സേക്കൂവിലുള്ള 
മെതിക്കളത്തിനടുത്തുള്ള വലിയ കിണറ്റിലേക്കു 
വന്നു. ശൌല്‍ ചോദിച്ചു, “ശമൂവേലും ദാവീദും 
എവിടെ?” 

ജനങ്ങള്‍ മറുപടി പറഞ്ഞു, “രാമയ്ക്കടു 
ത്തുള്ള പാളയങ്ങളില്‍.” 23അനന്തരം ശൌല്‍ 
രാമയ്ക്കടുത്തുള്ള പാളയങ്ങളിലേക്കു പോയി. 
ദൈവത്തിന്‍െറ ആത്മാവ്‌ ശൌലിനെ ബാധി 
ക്കുകയും അവന്‍ പ്രവചനം ആരംഭിക്കുകയും 
ചെയ്തു. രാമയിലെ പാളയങ്ങളിലേക്കുള്ള 
വഴിയില്‍ ശൌല്‍ കൂടുതല്‍ കൂടുതല്‍ പ്രവ 
ചനം നടത്തി. 24അനന്തരം ശൌല്‍ തന്‍െറ 
വസ്ത്രങ്ങളുരി. ശമൂവേലിന്‍െറ മുമ്പിലും 
ശൌല്‍ പ്രവചിച്ചു. രാത്രി മൂഴുവന്‍ അവന്‍ 
അവിടെ നഗ്നനായി കിടന്നു. അതിനാലാണ്‌ 
“ശൌലും പ്രവാചകന്മാരിലൊരാളായോ?” 
എന്ന്‌ ജനങ്ങള്‍ ചോദിക്കുന്നത്‌. 

















ദാവീദും യോനാഥാനും ഒരു 
കരാറുണ്ടാക്കുന്നു 
ദാവീദ്‌ രാമയ്ക്കടുത്തുള്ള പാളയങ്ങളില്‍ 

20 നിന്നും ഓടിപ്പോയി. ദാവീദ്‌ യോനാഥാ 
ന്‍െറ അടുത്തെത്തി അവനോടു ചോദിച്ചു, 
“ഞാനെന്തു തെറ്റാണു ചെയ്തത്‌? എന്താണെ 
ന്‍െറ കുറ്റം? നിന്‍െറ പിതാവ്‌ എന്തുകൊണ്ടാ 
ണെന്നെ കൊല്ലാന്‍ ശ്രമിക്കുന്നത്‌?” 

മ്യോനാഥാന്‍ മറുപടി പറഞ്ഞു, “അത്‌ 
അസംഭവ്യമാണ്‌! എന്‍െറ പിതാവ്‌ നിന്നെ 
കൊല്ലാന്‍ ശ്രമിക്കുന്നില്ല! ആദ്യം എന്നോടു പറ 
യാതെ എന്‍െറ പിതാവ്‌ ഒന്നും ചെയ്യില്ല. അതു 
പ്രധാനപ്പെട്ടതോ വെറും ചെറിയ കാര്യങ്ങളോ 
ആകട്ടെ, എന്‍െറ പിതാവ്‌ എല്ലായ്പ്പോഴും 
അവ എന്നോടു പറയാറുണ്ട്‌. പിന്നെ നിന്നെ 
കൊല്ലുന്ന കാര്യം എന്നോടു പറയാന്‍ അദ്ദേഹം 
എന്തുകൊണ്ട്‌ മടിക്കുന്നു? ഇല്ല, അങ്ങനെയുണ്ടാ 
വില്ല്‌” 

എന്നാല്‍ ദാവീദു പറഞ്ഞു, “ഞാന്‍ നിന്‍െറ 
സുഹൃത്താണെന്ന്‌ നിന്‍െറ പിതാവിനു നന്നാ 
യറിയാം. നിന്‍െറ അപ്പന്‍ സ്വയം പറഞ്ഞു, 
“യോനാഥാ൯ ഇതേപ്പറ്റി അറിയാനിടയായാല്‍ 
അവന്‍െറ മനസ്സ്‌ വ്യസനം കൊണ്ടു നിറയു 
കയും അവന്‍ ദാവീദിനോടു പറയുകയും 
ചെയ്യും.” പക്ഷേ ഞാന്‍ മരണത്തോടടുത്തുവെ 
ന്നത്‌ നിന്നെപ്പോലെയും ജീവിക്കുന്ന യഹോ 
വയെപ്പോലെയും സത്യമാണ്‌!” 4യോനാഥാന്‍ 
ദാവീദിനോടു പറഞ്ഞു, “നീ എന്നോടു 
ചെയ്യാന്‍ പറയുന്നതെന്തും ഞാന്‍ ചെയ്യാം.” 

അനന്തരം ദാവീദു പറഞ്ഞു, “നോക്കൂ, നാളെ 
യാണ്‌ അമാവാസിസദ്യ. ഞാന്‍ രാജാവിനോ 
ടൊപ്പം ആഹാരം കഴിക്കേണ്ടവനാണ്‌. പക്ഷേ 
ഞാന്‍ വൈകുന്നേരം വരെ വയലില്‍ ഒളിച്ചിരി 














നാഥാനേ, എന്നോടു ദയയുണ്ടാകണേ. ഞാന്‍ 
നിന്‍െറ ഭൃത്യനാണ്‌. നീ യഹോവയ്ക്കു മുമ്പില്‍ 
എന്നോടു ഒരു കരാറുണ്ടാക്കിയിട്ടുണ്ട. ഞാന്‍ 
കൂറ്റവാളിയാണെങ്കില്‍ നീ നേരിട്ട്‌ എന്നെ 
വധിക്കുക! പക്ഷേ എന്നെ നിന്‍െറ പിതാവി 
ന്‍െറയടുത്തേക്കു കൊണ്ടുപോകരുത്‌.” 
9യോനാഥാന്‍ മറുപടി പറഞ്ഞു, “ഇല്ല ഒരിക്ക 
ലൂമില്ല! എന്‍െറ പിതാവ്‌ നിന്നെ ഉപദ്രവി 
ക്കാന്‍ പരിപാടിയിട്ടാല്‍ ഞാന്‍ നിനക്കു മുന്ന 
റിയിപ്പ്‌ നല്‍കാം.” 10ദാവീദു പറഞ്ഞു, “എനി 
ക്കെതിരെ നിന്‍െറ പിതാവ്‌ നിന്നോടു പറ 
ഞ്ഞാല്‍ ആര്‍ എനിക്കു മുന്നറിയിപ്പ്‌ തരും?” 
അപ്പോള്‍ യോനാഥാന്‍ പറഞ്ഞു, “വരു, 
നമുക്കു വയലിലേക്കു പോകാം.” അതിനാല്‍ 
യോനാഥാനും ദാവീദും വയലിലേക്കു പോയി. 
12യോനാഥാന്‍൯ ദാവീദിനോടു പറഞ്ഞു, 
“യിസ്രായേലിന്‍റെ ദൈവമാകുന്ന യഹോവ 
യ്ക്കു മുമ്പില്‍ ഞാന്‍ ഈ പ്രതിജ്ഞയെടു 
ക്കുന്നു. എന്‍െറ പിതാവിന്‌ നിന്നെപ്പറ്റിയുള്ള 
അഭിപ്രായം ഞാനറിയും. നിന്നെപ്പറ്റി നല്ലതോ 
നല്പതല്ലാത്തതോ എന്‍െറ പിതാവ്‌ ചിന്തിക്കു 
ന്നത്‌ എന്തെന്ന്‌ ഞാനറിയും. അപ്പോള്‍ മൂന്നു 
ദിവസത്തിനകം ഞാന്‍ നിന്നെ വയലില്‍ വിവ 
രമറിയിക്കാം. 13എന്നാല്‍ നിന്നെ ഉപദ്രവിക്കാ 
നാണ്‌ എന്‍െറ പിതാവിന്‌ പരിപാടിയെങ്കില്‍ 
ഞാനതു നിന്നെ അറിയിക്കാം. നിന്നെ ഞാ൯ 
സുരക്ഷിതനായി അയയ്ക്കുകയും ചെയ്യാം. 
ഞാനിങ്ങനെ ചെയ്യാത്ത പക്ഷം യഹോവ 
എന്നെ ശിക്ഷിക്കട്ടെ. എന്‍െറ പിതാവിനോടൊ 
പ്പമായിരുന്നതു പോലെ യഹോവ നിന്നോ 
ടൊപ്പവുമായിരിക്കട്ടെ. 14ഞാന്‍ ജീവിക്കുന്നത്ര 
കാലം എന്നോടു കാരുണ്യം കാട്ടുക. ഞാന്‍ 
മരിച്ചതിനു ശേഷം, 15“എന്‍െറ കുടുംബത്തോടു 
കരുണ കാട്ടുന്നത്‌ നീ ഒരിക്കലും അവസാനി 
പ്പിക്കരുത്‌. യഹോവ നിന്‍െറ ശത്രുക്കളെ മുഴു 
വന്‍ ഭൂമിയില്‍നിന്നും നശിപ്പിക്കും. 1അതി 
നാല്‍ “ദാവീദിന്‍റെ ശത്രുക്കളെ യഹോവ 
ശിക്ഷിക്കട്ടെ” എന്നു പറഞ്ഞുകൊണ്ട്‌ ദാവീ 
ദിന്‍െറെ വസതിയുമായി യോനാഥാ൯ ഒരുട 
മ്പടി ഉണ്ടാക്കി. 

17തന്നോടുള്ള സ്നേഹപ്രതിജ്ഞ ആവര്‍ത്തി 
ക്കാന്‍ യോനാഥാ൯ ദാവീദിനോടാവശ്യപ്പെടു. 
യോനാഥാന്‍ തന്നേത്തന്നെയെന്നപോലെയാ 
ണ്‌ ദാവീദിനെ സ്നേഹിച്ചത്‌ എന്നതുമൂലമാ 
ണ്‌ യോനാഥാന്‍ അങ്ങനെ ചെയ്തത്‌. 

18യേോനാഥാ൯ന്‍ ദാവീദിനോടു പറഞ്ഞു, 
“നാളെയാണ്‌ അമാവാസിസദ്യ. നിന്‍െറ ഇരി 
പ്പിടം ഒഴിഞ്ഞിരിക്കുമ്പോള്‍, നീ പോയിരിക്കു 
മെന്ന്‌ എന്‍െറ പിതാവ്‌ കരുതും. മൂന്നാം ദിവ 
സം, ഈ കുഴപ്പങ്ങളാരംഭിച്ചപ്പോള്‍ നീ ഒളിച്ചി 
രൂന്നിടത്തേക്കു തന്നെ പോകുക. ആ മലയില്‍ 
കാത്തുനില്‍ക്കുക. 20മൂന്നാം ദിവസം ഞാന്‍ ആ 





























ക്കട്ടെ. ഞാന്‍ പോയതായി നിന്‍െറ പിതാവ്‌ 
കണ്ടാല്‍ അദ്ദേഹത്തോടു പറയുക, “ദാവീദ്‌ 
ബേത്ത്ലേഹെമിലെ വസതിയിലേക്കു പോ 
കാന്‍ ആഗ്രഹിക്കുന്നു. അവന്‍െറ കുടുംബത്തിന്‌ 
ഈ മാസബലിയുടെ സദ്യയുണ്ട്‌. താന്‍ താഴെ 
തന്‍െറ കുടുംബത്തോടൊപ്പം ചേരാന്‍ ബേത്ത്‌ 
ലേഹെമിലേക്കു പോകട്ടേയെന്ന്‌ ദാവീദ്‌ 
എന്നോടു ചോദിച്ചിരുന്നു.” "നിന്‍റെ പിതാവ്‌, 
“ശരി” എന്നു പറഞ്ഞാല്‍ ഞാന്‍ സുരക്ഷിത 
നാണ്‌. പക്ഷേ നിന്‍െറ പിതാവിന്‌ കോപമു 


മലയിലെത്തി ഒരു ലക്ഷ്യത്തിലേക്കു അമ്പെ 
യ്യുന്നതായി നടിക്കാം. ഏതാനും അമ്പുകള്‍ 
ഞാന്‍ എയും. എന്നിട്ട്‌ അമ്പുകള്‍ കണ്ടെ 
ത്താന്‍ ഒരു ബാലനോടു ഞാന്‍ പറയും. എല്ലാം 
നേരെചൊവ്വായാണെങ്കില്‍ ബാലനോടു ഞാന്‍ 
പറയും, “നീ വളരെ ദൂരം പോയി. അമ്പുകള്‍ 
എന്‍െറ അടുത്താണ്‌. മടങ്ങിവന്ന്‌ അവ പെറു 
ക്കുക.” ഞാന്‍ അങ്ങനെയാണു പറയുന്നതെ 
ങ്കില്‍ നിനക്കു ഒളിവില്‍നിന്നും പുറത്തു വരാം. 
യഹോവ ജീവിക്കുന്നതുപോലെ നീ സുരക്ഷി 





297 


തനാണെന്നതു സത്യമാണ്‌. ഒരപകടവുമില്ല. 
2 എന്നാല്‍ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കില്‍ 
ബാലനോടു ഞാന്‍ പറയും, “അമ്പുകള്‍ വളരെ 
ദൂരെയാണ്‌. പോയി എടുത്തു കൊണ്ടുവരിക.” 
ഞാനങ്ങനെയാണ്‌ പറയുന്നതെങ്കില്‍ നീ ദൂരെ 
പോകണം. യഹോവ നിന്നെ ദുരേക്കയയ്ക്കുക 


1 ശമൂവേല്‍ 20:22-21:5 


ദാവീദും യോനാഥാനും വഴിപിരിയുന്നു 

പിറ്റേന്നു രാവിലെ യോനാഥാ൯ വഴിയി 
ലേക്കിറങ്ങി. അവന്‍ പറഞ്ഞിരുന്ന സ്ഥലത്ത്‌ 
ദാവീദിനെ കാണാന്‍ പോയി. യോനാഥാന്‍ 
തന്നോടൊപ്പം ഒരു ബാലനേയും കൂട്ടിയിരുന്നു. 
3യോനാഥാ൯ ബാലനോടു പറഞ്ഞു, “ഓടി 











യാണ്‌. 23നിനക്കും എനിക്കുമിടയിലുള്ള ഈ 
കരാര്‍ ഓര്‍മ്മിക്കുക. യഹോവ നമ്മുടെ നിത്യ 
സാക്ഷിയാകുന്നു!” 

24അനന്തരം ദാവീദ്‌ വയലില്‍ ഒളിച്ചു. 


സദ്യാവേളയിലെ ശൌലിന്‍െറ മനോഭാവം 

അമാവാസിസദ്യ ആയപ്പോള്‍ രാജാവ്‌ ഭക്ഷ 
ണത്തിനിരുന്നു. 25ഭിത്തിയോടു ചേര്‍ന്ന്‌ പതി 
വായിരിക്കാറുള്ളിടത്താണ്‌ രാജാവിരുന്നത്‌. 
ശൌലിനന്‍െറ നേരേ എതിര്‍വശത്താണ്‌ യോനാ 
ഥാന്‍ ഇരുന്നത്‌. ശൌലിന്‍െറെ തൊട്ടടുത്ത്‌ 
അബ്നേര്‍ ഇരുന്നു. എന്നാല്‍ ദാവീദിന്‍റെ 
സ്ഥലം ശൂന്യമായിരുന്നു. 2അന്ന്‌ ശൌല്‍ ഒന്നും 
പറ ഞ്ഞില്ല. “എന്തെങ്കിലും സംഭവിച്ച്‌ ദാവീദ്‌ 
അശുദ്ധനായിരിക്കാം” എന്ന്‌ ശൌല്‍ കരുതി. 
പിറ്റേന്ന്‌, മാസത്തിന്‍െറ രണ്ടാം ദിവസവും 
ദാവീദിന്‍റെ ഇടം ഒഴിഞ്ഞുകിടന്നു. അപ്പോള്‍ 
ശൌല്‍ യോനാഥാനോടു ചോദിച്ചു, “അമാവാ 
സിസദ്യയ്ക്ക്‌ ഇന്നലെയോ ഇന്നോ യിശ്ശായി 
യുടെ മകന്‍ വരാഞ്ഞതെന്താണ്‌?” 

28യോനാഥാന്‍ മറുപടി പറഞ്ഞു, “ബേത്ത്‌ 
ലേഹെമിലേക്കു പോകാന്‍ ദാവീദ്‌ എന്നോടു 
സം ചോദിച്ചു. 22അവന്‍ പറഞ്ഞു, 
“എന്നെ പോകാന്‍ അനുവദിക്കൂ. ഞങ്ങളുടെ 
കുടുംബം. ബേത്ത്ലേഹെമില്‍ ഒരു ബലിയര്‍പ്പി 
ക്കുന്നുണ്ട്‌. ഞാനിവിടെയുണ്ടാകണമെന്ന്‌ 
എന്‍െറ സഹോദരന്‍ കല്പിച്ചു. ഇപ്പോള്‍ ഞാന്‍ 
അങ്ങയുടെ സൃഹൃത്താണ്‌, ദയവായി എന്നെ 
പോകാനും എന്‍െറ സഹോദരന്മാരെ കാണാ 
നും അനുവദിച്ചാലും.” അതിനാലാണ്‌ ദാവീദ്‌, 
രാജാവിന്‍െറ മേശയില്‍ വരാഞ്ഞത്‌.” 

3 ശൌലിന്‌ വളരെ ദേഷ്യം വന്നു. അയാള്‍ 
യോനാഥാനോടു പറഞ്ഞു, “നിഷേധിയായ 
അടിമപ്പെണ്ണിനെറ മകനേ, നീയും അവളെ 
പ്പോലെ തന്നെ. നീ ദാവീദിന്‍െറ പക്ഷക്കാര 
നാണെന്നെനിക്കറിയാം! നീ നിനക്കും നിന്‍െറ 
അമ്മയ്ക്കും അപമാനം വരുത്തിവച്ചിരിക്കുന്നു. 
31യിശ്ശായിയുടെ പുത്രന്‍ ജീവിച്ചിരിക്കുന്നത്ര 
കാലം നിനക്കു രാജാവാകാനും നിനക്കൊരു 
രാജ്യമുണ്ടാക്കാനും ഇടയില്ല. ഇപ്പോള്‍ ദാവീ 
ദിനെ എന്‍െറയടുക്കല്‍ കൊണ്ടുവരിക! അവന്‍ 
വധിക്കപ്പെടണം!” 

32യോനാഥാ൯ന്‍ തന്‍െറ പിതാവിനോടു 
ചോദിച്ചു, “ദാവീദ്‌ എന്തിനാണ്‌ വധിക്കഒ 
ടേണ്ടത്‌? അവന്‍ എന്തു തെറ്റാണു ചെയ്തത്‌?” 

33എന്നാല്‍ ശൌല്‍ യോനാഥാനെ കുന്തമെ 
റിഞ്ഞു കൊല്ലാന്‍ ശ്രമിച്ചു. അതിനാല്‍, തന്‍െറ 
പിതാവിന്‌ ദാവീദിനെ വധിക്കാന്‍ വളരെ 
താല്പര്യമുണ്ടെന്ന്‌ യോനാഥാന്‍ മനസ്സിലാക്കി. 
34യോനാഥാന്‍ വളരെ ദേഷ്യപ്പെട്ട ഈണ്ടുമേശ 
യില്‍നിന്നും ഇറങ്ങിപ്പോയി. യോനാഥാന്‍റെറ 
മനസ്സു വളരെ കലങ്ങുകയും തന്‍െറ പിതാവി 

















പ്പോയി ഞാന്‍ എയ്ത അമ്പുകള്‍ കണ്ടുപിടി 
ക്കുക.” ബാലന്‍ ഓടിപ്പോകുകയും യോനാ 
ഥാന്‍ അവന്‍െറ തലയ്ക്കു മുകളിലൂടെ അമ്പെ 

യ്യുകയും ചെയ്തു. 37ബാലന്‍ അമ്പുകള്‍ വീണി 
ടത്തേക്കോടി. എന്നാല്‍ യോനാഥാ൯ വിളിച്ചു 
പറഞ്ഞു, “അമ്പുകള്‍ ഇനിയും അകലെയാണ്‌” 
38അനന്തരം യോനാഥാ൯ വിളിച്ചു പറഞ്ഞു, 
“വേഗമാകട്ടെ! പോയി അവ കൊണ്ടുവരിക! 
അവിടെത്തന്നെ നില്‍ക്കാതെ!” ബാലന്‍ അമ്പു 
കള്‍ പെറുക്കി തിരികെ യോനാഥാനെ ഏല്ലി 
ച്ചു. 9സംഭവിക്കുന്നതിനെച്പറ്റി ബാലന്‍ ഒന്നും 
അറിഞ്ഞില്ല. യോനാഥാനും ദാവീദും മാത്രമേ 


അതറിഞ്ഞുള്ളൂ. 4്യോനാഥാ൯ന്‍ തന്‍െറ വില്ലും 


അമ്പുകളും ബാലനെ ഏല്ലിച്ചു. എന്നിട്ട്‌ 
യോനാഥാന്‍ അവനോടു പറഞ്ഞു, “പട്ടണ 
ത്തിലേക്കു മടങ്ങിപ്പോവുക.” 41ബാല൯ 


പോവുകയും ദാവീദ്‌ മലയുടെ മറുവശത്തുള്ള 
ഒളിവില്‍നിന്നും പുറത്തുവരികയും ചെയ്തു. 
ദാവീദ്‌ യോനാഥാന്‍ മുമ്പില്‍ മൂന്നു തവണ 
നമസ്കരിച്ചു. അനന്തരം ദാവീദും യോനാ 
ഥാനും പരസ്പരം ചുംബിച്ചു. അവരിരുവരും 
ഒരുമിചു കരഞ്ഞു. പക്ഷേ ദാവീദ്‌ യോനാഥാ 
നേക്കാള്‍ കരഞ്ഞു. 

യോനാഥാന്‍ ദാവീദിനോടു പറഞ്ഞു, 
“സമാധാനത്തില്‍ പോവുക. നമ്മള്‍ യഹോവ 
യൂടെ നാമത്തില്‍ സൂഹൃത്തുക്കളായിരിക്കാ 
മെന്ന്‌ പ്രതിജ്ഞ ചെയ്തു. നമുക്കും നമ്മുടെ 
പി൯ഗാമികള്‍ക്കും യഹോവ നിത്യസാക്ഷിയാ 
യിരിക്കുമെന്നും നമ്മള്‍ പറഞ്ഞു.” 








ദാവീദ്‌ പുരോഹിതനായ അഹീമേലെ 
ക്കിനെ കാണാന്‍ പോകുന്നു 

2 അനന്തരം ദാവീദ്‌ ദൂരത്തേക്കു പോയി. 

യോനാഥാന്‍ പട്ടണത്തിലേക്കു മടങ്ങു 
കയും ചെയ്തു. പുരോഹിതനായ അഹീമേ 
ലെക്കിനെ കാണാന്‍ നോബുപട്ടണത്തിലേ 
ക്കാണ്‌ ദാവീദ്‌ പോയത്‌. ദാവീദിനെ കാണാന്‍ 
അഹീമേലെക്ക്‌ ഇറങ്ങിവന്നു. അഹീമേലെക്ക്‌ 
ഭയം കൊണ്ട്‌ വിറയ്ക്കുകയായിരുന്നു. അഹീമേ 
ലെക്ക്‌ ദാവീദിനോടു ചോദിച്ചു, “നീയെ 
ന്താണു ഒറ്റയ്ക്ക്‌ വന്നത്‌? നിന്‍െറ കൂടെ ആരും 
ഇല്ലാത്തതെന്ത്‌?” ദദാവീദ്‌ അഹീമേലെക്കി 
നോടു പറഞ്ഞു, “രാജാവ്‌ എനിക്കൊരു വിശേ 
ഷ ഉത്തരവ്‌ തന്നു. അവന്‍ പറഞ്ഞു, “ഈ 
ദനത്യത്തെല്റ്റി ആരും അറിയരുത്‌. ഞാന്‍ 
നിന്നോടു പറഞ്ഞത്‌ ആരും അറിയരുത്‌.” 
എന്നെ എവിടെ വച്ചു കാണണമെന്ന്‌ എന്‍െറ 
യാളുകളോടു ഞാന്‍ പറഞ്ഞു. ഇപ്പോള്‍ 
നിന്‍റെ പക്കല്‍ ഏതു ഭക്ഷണമാണുള്ളത്‌? 
അഞ്ച്‌ അപ്പക്കഷണങ്ങളോ അങ്ങയുടെ പക്ക 











നോടു വളരെ ദേഷ്യമുണ്ടാകുകയും ചെയ്തതി 
നാല്‍ അവന്‍ വിരുന്നിന്‍െറ രണ്ടാം ദിവസം 
ഒന്നും കഴിക്കാതെ ഇറങ്ങിപ്പോയി. ശൌല്‍ 
തന്നെ അപമാനിച്ചതുകൊണ്ടും ശൌല്‍ ദാവീ 
ദിനെ കൊല്ലാന്‍ വെമ്പുന്നതു കൊണ്ടുമാണ്‌ 
യോനാഥാന്‍ കോപമുണ്ടായത്‌. 


ലുള്ള മറ്റേതെങ്കിലും ഭക്ഷണമോ എനിക്കു 
തരിക.” ടപുരോഹിത൯ ദാവീദിനോടു പറ 
ഞ്ഞു, “എന്‍റെ കൈയില്‍ സാധാരണ അല്പ 
മൊന്നുമില്ല. ഏതാനും വിശുദ്ധ അപ്പം എന്‍െറ 
കൈയിലുണ്ട്‌. നിന്‍െറ ഉദ്യോഗസ്ഥന്മാര്‍ക്ക്‌, 
അവര്‍ ഒരു സ്ത്രീയുമായും ലൈംഗികവേഴ്ച 
യില്‍ ഏര്‍പ്പെട്ടിട്ടില്ലെങ്കില്‍, ഇതു തിന്നാം.” 





1 ശമൂവേല്‍ 21:6-22:9 


ദാവീദ്‌ പുരോഹിതനോടു മറുപടി പറ 
ഞ്ഞു, “ഞങ്ങള്‍ ഏതെങ്കിലും സ്ത്രീകളോ 
ടൊപ്പം ആയിരുന്നില്ല. ഞങ്ങള്‍ യുദ്ധത്തിനും 
സാധാരണ ദൌത്ൃത്തിനു പോകുമ്പോഴും ശരീ 
രശുദ്ധി പാലിക്കുന്നവരാണ്‌. ഇപ്പോള്‍ ഞങ്ങ 
ളുടേത്‌ ഒരു വിശുദ്ധ ജോലിയായതിനാല്‍ ഇതു 
പ്രത്യേകം സത്യമാണ്‌.” "വിശുദ്ധ അപ്വമല്ലാതെ 
മറ്റൊരു അപ്പവും അവിടെ ഉണ്ടായിരുന്നില്ല. 
അതിനാല്‍ പുരോഹിതന്‍ ആ അല്പം ദാവീ 
ദിനു നല്‍കി. അത്‌ യഹോവയുടെ മുമ്പില്‍ 
വിശുദ്ധമേശമേല്‍ പുരോഹിതന്‍ വയ്ക്കുന്ന 
അപ്പമായിരുന്നു. ഓരോ ദിവസവും അവര്‍ ആ 
അപ്പം എടുക്കുകയും പുതിയതു വയ്ക്കുകയും 
ചെയ്യും. 

8ശൌലിനന്‍െറ ഉദ്യോഗസ്ഥന്മാരിലൊരാള്‍ 
അന്നവിടെയുണ്ടായിരുന്നു. അയാള്‍ എദോമ്യ 
നായ ദോവേഗ്‌ ആയിരുന്നു. ശൌലിന്‍െറ ഇട 
നായകനായിരുന്നു അയാള്‍. അയാളെ യഹോ 
വയുടെ സന്നിധിയില്‍ തടഞ്ഞുവച്ചിരുന്നു. 
ദാവീദ്‌ അഹീമേലെക്കിനോടു ചോദിച്ചു, 
ഇവിടെ ഒരു വാളോ കുന്തമോ ഉണ്ടോ? രാജാ 
വിന്‍െറ നിയോഗം പരമപ്രധാനമാണ്‌. എനി 
ക്കു വേഗം പുറപ്പെടേണ്ടിവന്നതിനാല്‍ ഞാനെ 
നെറ വാളോ മറ്റായുധങ്ങളോ എടുത്തില്ല.” 

10പുരോഹിതന്‍ മറുപടി പറഞ്ഞു, “ഫെലി 
സ്ത്യനായ ഗൊല്യാത്തിന്‍െറ വാള്‍ മാത്രമേ 
ഇവിടെയുള്ളൂ. ഇത്‌ ഏലാതാഴ്വരയില്‍ വച്ച്‌ 
നീ അവനെ കൊന്ന്‌ നേടിയ വാളാണ്‌. അത്‌ 
ഏഫോദിനു പിന്നില്‍ ഒരു തുണിയില്‍ പൊതി 
ഞ്ഞിരിപ്പുണ്ട. വേണമെങ്കില്‍ നിനക്കതെടു 
ക്കാം” ദാവീദു പറഞ്ഞു, “അതെനിക്കു തരിക. 
ഗൊല്യാത്തിന്‍െറ വാളുപോലെ മറ്റൊരു വാളു 
മില്ല!” 











[7 














ഗത്തിലെ ശത്രുക്കളുടെ നേര്‍ക്ക്‌ 
ദാവീദ്‌ ഓടുന്നു 

11അന്ന്‌ ദാവീദ്‌ ശൌലില്‍നിന്നും ഓടിയ 
കന്നു. ദാവീദ്‌ ഗത്തിലെ രാജാവായ ആഖീശി 
ന്‍െറയടുത്തേക്കു പോയി. 12ആഖീശിന്‍െറ 
ഉദ്യോഗസ്ഥന്മാര്‍ക്ക്‌ അതിഷ്ടമായില്ല. അവര്‍ 
പറഞ്ഞു, “യിന്ധരായേല്‍ദേശത്തെ രാജാവായ 
ദാവീദാണിത്‌. അവനെല്ലറ്റിയാണ്‌ യിസ്ധ്രായേ 
ലൂകാര്‍ പാടുന്നത്‌. അവനെപ്പറ്റിയുള്ള ഈ 

ഗാനം പാടി അവര്‍ നൃത്തം വയ്ക്കുന്നു: 





“ശൌല്‍ ആയിരം ശത്രുക്കളെ കൊന്നു. 
എന്നാല്‍ ദാവീദ്‌ പതിനായിരം ശത്രുക്കളെ 
കൊന്നു!” 


13അവര്‍ പറഞ്ഞത്‌ ദാവീദ്‌ നന്നായി ശ്രദ്ധി 
ച്ചു. ദാവീദിന്‌ ഗത്തിലെ രാജാവായ ആഖീ 
ശിനെ ഭയമായിരുന്നു. 14അതിനാല്‍ ദാവീദ്‌ 
ആഖീശിനും അവന്‍െറ ഉദ്യോഗസ്ഥന്മാര്‍ക്കും 
മുമ്പില്‍ ഭ്രാന്തഭിനയിച്ചു. അവരോടൊപ്പമു 
ണ്ടായിരുന്നപ്പോളൊക്കെ ദാവീദ്‌ ഭ്രാന്തഭിന 
യിച്ചു. അവന്‍ കവാടങ്ങളില്‍ തുപ്പി. തന്‍െറ 
താടിയിലും തുപ്പല്‍ വീഴിച്ചു. 13ആഖീള്‍ തന്‍െറ 
ഉദ്യോഗസ്ഥന്മാരോടു പറഞ്ഞു, “അയാളെ 
നോക്ക്‌! ഭ്രാന്തന്‍! നിങ്ങളെന്തിനാണ്‌ അവനെ 
എന്റെയടുത്തു കൊണ്ടുവന്നത്‌? 16എനിക്ക്‌ 
ആവശ്യത്തിന്‌ ഭ്രാന്തന്മാരുണ്ട്‌. എന്‍െറ മുമ്പില്‍ 
ഈ ഭ്രാന്തനെ നിങ്ങള്‍ കൊണ്ടുവരേണ്ടിയിരു 
ന്നില്ല! മേലില്‍ ഇയാളെ എന്‍െറ ഭവനത്തില്‍ 
കയറാനനുവദിക്കരുത്‌!” 





298 


ദാവീദ്‌ പല സ്ഥലങ്ങളില്‍ പോകുന്നു 
ദാവീദ്‌ ഗത്ത്‌ വിട്ടു. അദുല്ലാംഗുഹയില്‍ 

22 അവന്‍ അഭയം പ്രാപിച്ചു. ദാവീദ്‌ അദു 
ല്ലാമിലുണ്ടെന്ന്‌ ദാവീദിന്‍റെ സഹോദരന്മാരും 
ബന്ധുക്കളും കേട്ടു. അവര്‍ ദാവീദിനെ 
കാണാന്‍ അവിടെയെത്തി. അനേകംപേര്‍ 
ദാവീദിനോടു ചേര്‍ന്നു. പലതരം കുഴപ്പങ്ങളില്‍ 
പ്പെട്ടവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. വലിയ 
കടബാധ്ൃതകളുള്ളവരും ഉണ്ടായിരുന്നു. ജീവിത 
ത്തില്‍ തൃപ്തി വരാത്തവരുമുണ്ടായിരുന്നു. 
അത്തരമാളുകളെല്ലാം ദാവീദിനോടു ചേരു 
കയും ദാവീദ്‌ അവരുടെ നേതാവാകുകയും 
ചെയ്തു. ഏകദേശം നാനൂറോളം പേര്‍ ദാവീദി 
നോടൊപ്പമുണ്ടായിരുന്നു. 

ദാവീദ്‌ അദുല്ലാം വിട്ട മോവാബിലെ മിസ്‌ 
പയിലേക്കു പോയി. മോവാബിലെ രാജാവി 
നോടു ദാവീദു പറഞ്ഞു, “ദൈവം എന്നോടെ 
ന്താണു ചെയ്യാന്‍ പോകുന്നതെന്ന്‌ ഞാന്‍ അറി 
യുംവരെ എന്‍െറ മാതാപിതാക്കള്‍ അങ്ങയോ 
ടൊത്തു കഴിയാന്‍ അനുവദിച്ചാലും.” “അതി 
നാല്‍ ദാവീദ്‌ തന്‍റെ മാതാപിതാക്കളെ 
മോവാബുരാജാവിനെ ഏല്ലിച്ച്‌ പുറത്തേക്കിറ 
ങ്ങി വന്നു. ദാവീദ്‌ കോട്ടയിലായിരുന്നത്രയും 
കാലം അവന്‍െറ മാതാപിതാക്കള്‍ രാജാവിനോ 
ടൊപ്പം കഴിഞ്ഞു. 

എന്നാല്‍ പ്രവാചകനായ ഗാദ്‌ ദാവീദി 
നോടു പറഞ്ഞു, “കോട്ടയില്‍ തങ്ങരുത്‌. യെഹൂ 
ദയിലേക്കു പോകുക.” അതിനാല്‍ ദാവീദ 
അവിടം വിട്ട്‌ ഹേരെത്ത്‌ വനത്തിലേക്കു 
പോയി. 














അഹീമേലെക്കിന്‍െറ കുടുംബത്തെ ശൌല്‍ 
തകര്‍ക്കുന്നു 

ജനങ്ങള്‍ ദാവീദിനെയും അവനന്‍െറയാളുക 
ളെയുംപറ്റി അറിഞ്ഞതായി ശൌല്‍ കേട്ടു. 
അവന്‍ ഗിബെയയിലെ കുന്നിന്‍പുറത്ത്‌ ഒരു 
മരച്ചുവട്ടില്‍ ഇരിക്കുകയായിരുന്നു. ശൌലി 
ന്‍െറ കയ്യില്‍ അവന്‍െറ കുന്തവും ഉണ്ടായി 
രുന്നു. അവന്‍െറ ഉദ്യോഗസ്ഥന്മാരെല്ലാം അവ 
നെറ ചുറ്റുമുണ്ടായിരുന്നു. "തനിക്കു ചുറ്റും 
നിന്നിരുന്ന ഉദ്യോഗസ്ഥന്മാരോടു ശൌല്‍ പറ 
ഞ്ഞു, “ബെന്യാമീന്‍കാരേ, ശ്രദ്ധിക്കുക! യിശ്ശാ 
യിയുടെ പുത്രനായ ദാവീദ്‌ നിങ്ങള്‍ക്കു വയ 
ലുകളും മുന്തിരിത്തോപ്പുകളും തരുമെന്ന്‌ 
നിങ്ങള്‍ കരുതുന്നുണ്ടോ? ദാവീദ്‌ നിങ്ങളെ 
സ്ഥാനക്കയറ്റം തന്ന്‌ ശതാധിപന്മാരും സഹസ്രാ 
ധിപന്മാരുമാക്കുമെന്ന്‌ നിങ്ങള്‍ കരുതുന്നുണ്ടോ? 
നിങ്ങള്‍ എനിക്കെതിരെ ഗൂഡാലോചന നട 
ത്തുകയാണ്‌! നിങ്ങള്‍ രഹസ്യപദ്ധതികളിട്ടു. 
നിങ്ങളിലാരും എന്‍െറ പുത്രന്‍ യോനാഥാനെ 
പ്പറ്റി എന്നോടു പറഞ്ഞില്ല. യിശ്ശായിയുടെ 
പുത്രനുമായി അവന്‍ ഒരു കരാറുണ്ടാക്കിയ 
കാര്യവും നിങ്ങള്‍ എന്നോടു പറഞ്ഞില്ല! നിങ്ങ 
ളിലൊരുത്തനും എന്നെക്കുറിച്ച്‌ ദുഃഖമില്ല. 
എന്‍റെ പുത്രന്‍ യോനാഥാ൯ന്‍ ദാവീദിനെ 
പ്രോത്സാഹിപ്പിച്ചിരുന്നുവെന്ന്‌ നിങ്ങളിലാരും 
എന്നോടു പറഞ്ഞില്ല. ഒളിച്ചിരുന്ന്‌ എന്നെ 
ആക്രമിക്കാന്‍ യോനാഥാ൯ന്‍ എന്‍െറ ഭൂത്യനായ 
ദാവീദിനോടു പറഞ്ഞു! ദാവീദ്‌ ഇപ്പോള്‍ 
ചെയ്യുന്നതും അതു തന്നെ!” 

9എദോമ്യനായ ദോവേഗ്‌ ശൌലിനന്‍െറ ഉദ്യോ 
ഗസ്ഥന്മാരോടൊപ്പം ഉണ്ടായിരുന്നു. ദോവേഗ്‌ 
പറഞ്ഞു, “യിഗ്ശായിയുടെ പുത്രനായ ദാവീ 
ദിനെ ഞാന്‍ നോബില്‍ കണ്ടു. അഹീതൂബി 














299 


ന്‍െറ പുത്രനായ അഹീമേലെക്കിനെ കാണാന്‍ 
വന്നതാണ്‌ ദാവീദ്‌. 10അഹീമേലെക്ക്‌ ദാവീ 
ദിനുവേണ്ടി യഹോവയോടു പ്രാര്‍ത്ഥിച്ചു. 
അഹീമേലെക്ക്‌ ദാവീദിനു ഭക്ഷണം കൊടുത്തു. 
ഫെലിസ്ത്യനായ ഗൊല്യാത്തിന്‍െറ വാളും 
അഹീമേലെക്ക്‌ ദാവീദിനു നല്‍കി.” 

1അനന്തരം പുരോഹിതനെ തന്‍െറ മുമ്പില്‍ 
കൊണ്ടുവരാന്‍ ശൌല്‍ ഉത്തരവിട്ടു. അഹീതൂ 
ബിന്റെ പുത്രനായ അഹീമേലെക്കിനേയും 
അവന്‍െറ മുഴുവന്‍ ബന്ധുക്കളേയും പിടിച്ചു 
കൊണ്ടുവരണമെന്നായിരുന്നു ശൌലിനന്‍െറെ 
കല്പന. അഹീമേലെക്കി൯ന്‍െറെ ബന്ധുക്കള്‍ 
നോബിലെ പുരോഹിതന്മാരായിരുന്നു. അവ 
രെല്ലാം രാജാവിന്‍െറ മുമ്പിലെത്തി. 12ശൌല്‍ 
അഹീമേലെക്കിനോടു പറഞ്ഞു, “അഹീതൂബി 
നെറ പുത്രാ ശ്രദ്ധിക്കുക.” അഹീമേലെക്ക്‌ മറു 
പടി പറഞ്ഞു, “ശരി പ്രഭോ.” 

13 ശൌല്‍ അഹീമേലെക്കിനോടു പറഞ്ഞു, 
“നീയും യിശ്ലായിയുടെ പുത്രനായ ദാവീദും 
എന്തിനാണ്‌ എനിക്കെതിരെ ഗൂഡാലോചന 
നടത്തുന്നത്‌? നീ ദാവീദിന്‌ അപ്പവും വാളും 

















1 ശമൂവേല്‍ 22:10-23:13 


മനായ ദോവേഗിനെ ഞാന്‍ നോബില്‍ കണ്ടി 
രുന്നു. അവന്‍ ശൌലിനോടു പറയുമെന്ന്‌ 
ഞാനറിഞ്ഞു. നിന്‍െറ കുടുംബക്കാരുടെ മരണ 
ത്തിന്‌ ഞാനാണ്‌ ഉത്തരവാദി. 23നിങ്ങളെ 
കൊല്ലാന്‍ ശ്രമിച്ചവന്‍ എന്നെയും കൊല്പണ 
മെന്നാണ്‌ ആഗ്രഹം. എന്നോടൊപ്പം കഴിയുക. 
ഭയപ്പെടേണ്ട, നീ എന്നോടൊപ്പം സുരക്ഷിത 


നായിരിക്കും.” 
ജനങ്ങള്‍ ദാവീദിനോടു പറഞ്ഞു, “ഇതാ 

2 ഫെലിസ്ത്ൃര്‍ കെയീലയ്ക്കെതിരെ 
യുദ്ധം ചെയ്യുന്നു. മെതിക്കളത്തില്‍നിന്നും 
അവര്‍ നെല്ലു കവരുകയാണ്‌.” 

ദാവീദ്‌ യഹോവയോടു ചോദിച്ചു, “ഞാന്‍ 
പോയി ഈ ഫെലിസ്ത്ൃരോടു യുദ്ധം ചെയ്യ 
ണോ?” യഹോവ ദാവീദിനോടു മറുപടി പറ 
ഞ്ഞു, “വേണം, പോയി ഫെലിസ്ത്ൃരെ ആക്ര 
മിക്കുക. കെയീലയെ രക്ഷിക്കുക.” 

പക്ഷേ ദാവീദിന്റെ ആളുകള്‍ അവനോടു 
പറഞ്ഞു, “നമ്മള്‍ ഇവിടെ യെഹൂദയില്‍ വളരെ 








ദാവീദ്‌ കെയീലയില്‍ 








നല്‍കി! നീ അവനുവേണ്ടി ദൈവത്തോടു 
പ്രാര്‍ത്ഥിച്ചു. ഇപ്പോള്‍ ദാവീദ്‌ എന്നെ ആക്രമി 
ക്കാന്‍ കാത്തിരിക്കുന്നു!” 

14അഹീമേലെക്ക്‌ മറുപടി പറഞ്ഞു, “ദാവീദ്‌ 
അങ്ങയോട്‌ വളരെ വിശ്വാസമുള്ളവനാണ്‌. 
അങ്ങയുടെ മറ്റൊരുദ്യോഗസ്ഥനും അങ്ങയോട്‌ 
ഇത്ര വിശ്വാസമുള്ളവനായിട്ടില്ല. ദാവീദ്‌ അങ്ങ 
യൂടെ സ്വന്തം ജാമാതാവാണ്‌. അങ്ങയുടെ 
അംഗരക്ഷകരുടെ നായകനാണ്‌ ദാവീദ്‌. അങ്ങ 
യുടെ കുടുംബക്കാര്‍ ദാവീദിനെ ആദരിക്കു 
ന്നുണ്ട്‌. 1$ആദ്യമായല്ല ദാവീദിനുവേണ്ടി ഞാന്‍ 
ദൈവത്തോടു പ്രാര്‍ത്ഥിച്ചത്‌. മാത്രവുമല്ല 














ഭയന്നു കഴിയുകയാണ്‌. ഫെലിസ്ത്ൃയസൈന്യം 
ഉള്ളിടത്തേക്കു പോയാല്‍ നമ്മള്‍ എത്രമാത്രം 
ഭയക്കുമെന്നൊന്നു ചിന്തിച്ചുനോക്കൂ.” 

ദാവീദ്‌ വീണ്ടും യഹോവയോടു ചോദിച്ചു. 
യഹോവ ദാവീദിനോടു മറുപടി പറഞ്ഞു, 
“കെയീലയിലേക്കിറങ്ങിചെെല്ലു. ഫെലിസ്ത്യ 
രെ തോല്പിക്കാന്‍ ഞാന്‍ നിന്നെ സഹായിക്കാം.” 
ടഅതിനാല്‍ ദാവീദും സൈന്യവും കെയീല 
യിലേക്കു പോയി. ദാവീദിന്‍റെ സൈന്യം 
ഫെലിസ്ത്യരോടേറ്റുമൂട്ടി. അവര്‍ ഫെലി 
സ്ത്യരെ തോല്ലിച്ച്‌ അവരുടെ കന്നുകാലികളെ 
പിടിച്ചെടുത്തു. അങ്ങനെ ദാവീദ്‌ കെയീല 











എന്നെയോ എന്‍െറ ബന്ധുക്കളിലാരെയുമോ 
കുറ്റപ്പെടുത്തരുത്‌. ഞങ്ങള്‍ അങ്ങയുടെ ദാസ 
ന്മാര്‍. എന്താണ്‌ സംഭവിക്കുന്നതെന്ന്‌ എനിക്കറി 
വില്ല.” 

1പക്ഷേ രാജാവു പറഞ്ഞു, “അഹീമേലെക്ക്‌, 
നീയും നിന്‍െറ എല്ലാ ബന്ധുക്കളും മരിക്കണം!” 
17അനന്തരം തന്‍െറ വശത്തു നിന്ന കാവല്‍ക്കാ 
രോടു രാജാവു പറഞ്ഞു, “യഹോവയുടെ 
പുരോഹിതന്മാരെ കൊല്ലുക. അവര്‍ ദാവീ 
ദിന്‍െറെ പക്ഷക്കാരായതിനാലാണങ്ങനെ 
ചെയ്യേണ്ടത്‌. ദാവീദ്‌ ഓടിപ്പോവുകയാണെന്ന 
റിയാമായിരുന്നിട്ടും അവരത്‌ എന്നോടു പറ 
ഞ്ഞില്ല!” എന്നാല്‍ യഹോവയുടെ പുരോഹിത 
ന്മാരെ ഉപദ്രവിക്കാന്‍ രാജാവിന്‍െറ ഉദ്യോഗ 
സ്ഥന്മാര്‍ വിസമ്മതിച്ചു. 13അതിനാല്‍ രാജാവ്‌ 
ദോവേഗിനോടു കല്ലിച്ചു, “ദോവേഗ്‌, പുരോ 
ഹിതന്മാരെ നീ കൊല്ലുക.” അതിനാല്‍ എദോ 
മൃനായ ദോവേഗ്‌ പോയി പുരോഹിതന്മാരെ 
വധിച്ചു. അന്ന്‌ ദോവേഗ്‌ എണ്‍പത്തഞ്ചു 
പുരോഹിതന്മാരെ വധിച്ചു. 1നോബായിരുന്നു 
പുരോഹിതന്മാരുടെ നഗരം. ദോവേഗ്‌ തന്‍െറ 
വാളുകൊണ്ട്‌ സ്ത്രീപുരുഷന്മാരെയും കുട്ടിക 
ളെയും ശിശുക്കളെയും വധിച്ചു. അവരുടെ പശു 
ക്കളെയും കഴുതകളെയും ആടുകളെയും 
ദോവേഗ്‌ വധിച്ചു. 

20പക്ഷേ അഹീമേലെക്കിനന്‍െറെ പുത്രനായ 
അബ്വയാഥാര്‍ രക്ഷപ്പെട്ടു. അവന്‍ ഓടിപ്പോയി 
ദാവീദിനോടു ചേര്‍ന്നു. മ യഹോവയുടെ 
പുരോഹിതന്മാരെ ശൌല്‍ കൊന്നതായി 
അബ്യാഥാര്‍ ദാവീദിനോടു പറഞ്ഞു. 22ആ 
പ്പോള്‍ ദാവീദ്‌ അവനോടു പറഞ്ഞു, “എദോ 




















ക്കാരെ രക്ഷിച്ചു. &ദാവീദിന്‍െറയടുത്തേക്കോടി 
പ്പോയപ്പോള്‍ അബ്യാഥാര്‍ ഒരു ഏഫോദും 
കൈയിലെടുത്തി രുന്നു.) 

ദാവീദ്‌ ഇപ്പോള്‍ കെയീലയിലുണ്ടെന്ന 
കാര്യം ജനങ്ങള്‍ ശൌലിനോടു പറഞ്ഞു. 
ശൌല്‍ പറഞ്ഞു, “ദാവീദിനെ എനിക്കു ദൈവം 
കൊണ്ടുതന്നതാണ്‌! ദാവീദ്‌ സ്വയം കുരുക്കിലാ 
യിരിക്കുന്നു. കവാടങ്ങളും സാക്ഷകളുമുള്ള ഒരു 
പടുണത്തിലേക്കാണവന്‍ പോയിരിക്കുന്നത്‌.” 
ശൌല്‍ തന്‍റ സൈന്യത്തെ ഒരു യുദ്ധത്തി 
നായി വിളിച്ചുകൂട്ടി. അവര്‍ കെയീലയിലേക്കി 
റങ്ങിച്ചെന്ന്‌ ദാവീദിനെയും സൈന്യത്തെയും 
ആക്രമിക്കാന്‍ തയ്യാറായി. ശൌല്‍ തനിക്കെ 
തിരെ പദ്ധതികളിടുകയാണെന്ന്‌ ദാവീദ്‌ മന 
സ്റ്റിലാക്കി. അപ്പോള്‍ ദാവീദ്‌ പുരോഹിതനായ 
അബ്യാഥാരോടു പറഞ്ഞു, “ഏഫോദ്‌ കൊണ്ടു 
വരൂ.” 

1ദാവീദ്‌ പ്രാര്‍ത്ഥിച്ചു, “യിസ്രായേലിന്‍റെ 
ദൈവമാകുന്ന യഹോവേ, ശൌല്‍ കെയീലയി 
ലേക്കു വന്ന്‌ ഞാന്‍ മൂലം ഈ നഗരം നശിപ്പി 
ക്കാനൊരുങ്ങുന്നതായി ഞാ൯ അറിയുന്നു. 
ശൌല്‍ കെയീലയിലേക്കു വരുമോ? കെയീല 
ക്കാര്‍ എന്നെ ശൌലിനു കൊടുക്കുമോ? യിസ്ധാ 
യേലിന്‍െറെ ദൈവമാകുന്ന യഹോവേ, ഞാന്‍ 
അവിടുത്തെ ദാസന്‍! ദയവായി എന്നോടു 
പറഞ്ഞാലും!” യഹോവ മറുപടി പറഞ്ഞു, 
“ശൌല്‍ വരും.” 

ദാവീദ്‌ വീണ്ടും ചോദിച്ചു, “കെയീലയിലെ 
ജനങ്ങള്‍ എന്നെയും എന്‍െറയാളുകളെയും 
ശൌലിന്‌ കൊടുക്കുമോ?” യഹോവ മറുപടി 
പറഞ്ഞു, “അവര്‍ ചെയ്യും.” 13അതിനാല്‍ 














1 ശമൂവേല്‍ 23:14-24:8 


ദാവീദും അവന്‍െറയാളുകളും കെയീലാ വിട്ടു. 
ദാവീദിനോടൊലപ്പും അറുന്നൂറു പേരോളം 
പോയിരുന്നു. അവര്‍ ഓരോ സ്ഥലങ്ങളിലേ 
ക്കും നീങ്ങിക്കൊണ്ടിരിക്കുകയായി രുന്നു. ദാവീദ്‌ 
കെയീലയില്‍നിന്നും രക്ഷപ്പെട്ടതായി ശൌല്‍ 
മനസ്സിലാക്കി. അതിനാല്‍ ശൌല്‍ ആ നഗര 
ത്തിലേക്കു പോയില്ല. 


ശൌല്‍ ദാവീദിനെ ഓടിക്കുന്നു 

14ദാവീദ്‌ മരുഭൂമിയിലേക്കു പോകുകയും 
അവിടെയുള്ള കോട്ടയില്‍ തങ്ങുകയും 
ചെയ്തു. സീഫ്‌ മരുഭൂമിയിലെ കുന്നിന്‍പ്രദേ 
ശത്തേക്കും ദാവീദ്‌ പോയി. ഓരോ ദിവസവും 
ശൌല്‍ ദാവീദിനെ അന്വേഷിച്ചു. എന്നാല്‍ 
ദാവീദിനെ പിടിക്കാന്‍ യഹോവ ശൌലിനെ 
അനുവദിച്ചില്ല. 
15സീഫ്‌ മരുഭൂമിയിലെ ഹോരേശിലായിരുന്നു 
ദാവീദ്‌. ശൌല്‍ തന്നെ കൊല്ലാന്‍ വരുന്നെന്ന്‌ 
അവന്‍ ഭയന്നു. പക്ഷേ ശൌലിനന്‍െറെ പുത്ര 
നായ യോനാഥാന്‍ ദാവീദിനെ കാണാന്‍ 
ഹോരെശിലേക്കു പോയി. യോനാഥാന്‍ ദാവീ 
ദില്‍ ശക്തമായ ദൈവവിശ്വാസമുണ്ടാകാന്‍ 
സഹായിച്ചു. 1യോനാഥാന്‍ ദാവീദിനോടു 
പറഞ്ഞു, “ഭയപ്പെടേണ്ട, എന്‍െറ പിതാവ്‌ 
ശൌലിന്‌ നിന്നെ മുറിവേല്ലിക്കാന്‍ കഴിയുക 
യില്ല. നീ യിസ്രായേലിന്‍റെ രാജാവായി 
ത്തീരും. ഞാന്‍ നിന്‍െറ രണ്ടാമനുമാകും. എന്‍െറ 
പിതാവിനുപോലും ഇതറിയാം.” 18യോനാഥാ 
നും ദാവീദും യഹോവയുടെ മുമ്പില്‍ ഒരു കരാ 
റുണ്ടാക്കി. അനന്തരം യോനാഥാന്‍ വീട്ടിലേക്കു 
പോയി. ദാവീദ്‌ ഹോരേശില്‍ തങ്ങി. 





സീഫുകാര്‍ ശൌലിനോടു ദാവീ 
ദിനെപ്പറ്റി പറയുന്നു 

19സീഫുകാര്‍ ഗിബെയയില്‍ ശൌലിനന്‍െറെയ 
ടുത്തു വന്നു. അവര്‍ ശൌലിനോടു പറഞ്ഞു, 
“ദാവീദ്‌ ഞങ്ങളുടെ ദേശത്ത്‌ പാത്തിരിപ്പുണ്ട്‌. 
കോട്ടയ്ക്കുള്ളിലാണവന്‍. യെശിമോന്‍െറ 
തെക്ക്‌ ഹഖീലാകുന്നില്‍ ഹോരേശിലാണ്‌ ആ 
കോട്ട. 2ിരാജാവേ, ഇഷ്ടമുള്ളപ്പോള്‍ അങ്ങ്‌ ഇറ 
ങ്ങിവന്നാലും. ദാവീദിനെ അങ്ങേയ്ക്ക്‌ 
പിടിച്ചു തരേണ്ടത്‌ ഞങ്ങളുടെ കടമയാണ്‌.” 

2ശൌല്‍ മറുപടി പറഞ്ഞു, “എന്നെ സഹാ 
യിക്കുന്നതിന്‌ യഹോവ നിങ്ങളെ അനുഗ്രഹി 
ക്കട്ടെ. 2പോയി അവനെപ്പറ്റി കൂടുതല്‍ അറി 
യുക. ദാവീദ്‌ എവിടെയാണ്‌ തങ്ങുന്നതെന്ന്‌ 
അറിയുക. ദാവീദ്‌ അവിടെ ആരെയൊക്കെ 
കാണുന്നു എന്നും അറിയുക. ശൌല്‍ കരൂതി, 
“ദാവീദ്‌ മിടുക്കനാണ്‌. അവന്‍ എന്നെ കൂടു 
ക്കാന്‍ ശ്രമിക്കുകയാണ്‌.” 23ദാവീദ്‌ ഉപയോഗി 
ക്കുന്ന എല്ലാ ഒളിസങ്കേതങ്ങളും കണ്ടുപിടി 
ക്കുക. അനന്തരം എന്‍െറ അടുത്തു മടങ്ങിവന്ന്‌ 
എന്നോടെല്ലാം പറയുക. അപ്പോള്‍ ഞാന്‍ 
നിങ്ങളോടൊപ്പം വരാം. ദാവീദ്‌ അവിടെയു 
ണ്ടെങ്കില്‍, സകല യെഹൂദാകുടുംബക്കാര്‍ക്കിട 
യില്‍ തെരഞ്ഞാണെങ്കിലും ഞാന്‍ അവനെ 
പിടിക്കും.” 

24അനന്തരം സീഫുകാര്‍ സീഫിലേക്കു മട 
ak ശൌല്‍ പിന്നീട്‌ അങ്ങോട്ടു 
പോയി. 

ദാവീദും അവനന്‍െറയാളുകളും ദാവേര്‍ മരു 
ഭൂമിയിലായിരുന്നു. യെശിമോനന്‍െറ തെക്കുള്ള 
മരുപ്രദേശത്തായിരുന്നു അവര്‍. 25ശൌലും 
അവനന്‍െറയാള്‍ക്കാരും ദാവീദിനെ തിരക്കിയി 


300 


റങ്ങി. പക്ഷേ ജനങ്ങള്‍ ദാവീദിനു മുന്നറിയി 
പ്പു കൊടുത്തു. ശൌല്‍ അവനെ തെരയുന്നു 
ണ്ടെന്ന്‌ അവര്‍ അവനോടു പറഞ്ഞു. അപ്പോള്‍ 
ദാവീദ്‌ മാവോന്‍ മരുഭൂമിയിലുള്ള “പാറ”യി 
ലേക്കു ഇറങ്ങിച്ചെന്നു. ദാവീദ്‌ മാവോന്‍ മരു 
ഭൂമിയിലേക്കു പോയിട്ടുണ്ടെന്ന്‌ ശൌല്‍ അറി 
ഞ്ഞു. അതിനാല്‍ ദാവീദിനെ കണ്ടുപിടിക്കാന്‍ 
ശൌല്‍ അങ്ങോട്ടു പോയി. 

2%2ശൌല്‍ മലയുടെ ഒരു വശത്തായിരുന്നു. 
ദാവീദും ആള്‍ക്കാരും അതേ മലയുടെ മറുവശ 
ത്തും. ദാവീദ്‌ തിടുക്കത്തില്‍ ശൌലില്‍നിന്നും 
ഓടിപ്പോവുകയായിരുന്നു. ശൌലും അവന്‍െറ 
ഭടന്മാരും ദാവീദിനെയും അവന്‍െറ ആള്‍ക്കാ 
രെയും പിടിയ്ക്കാന്‍ മലയ്ക്കു ചുറ്റും പോയി. 

2'അപ്പോള്‍ ശൌലിന്‌ ഒരു സന്ദേശം ലഭിച്ചു. 
ദൂതന്‍ പറഞ്ഞു, “വേഗം വരിക! ഫെലിസ്ത്യർ 
നമ്മെ ആക്രമിക്കുന്നു!” 28അതിനാല്‍ ദാവീ 
ദിനെ പിടിക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ച്‌ ശൌല്‍ 
ഫെലിസ്ത്ൃയരെ നേരിടാന്‍ പോയി. അതിനാ 
ലാണ്‌ ആ സ്ഥലത്തെ ജനങ്ങള്‍ “തെന്നുന്ന 
പാറ” എന്നു വിളിക്കുന്നത്‌. 2ദാവീദ്‌ മാവോന്‍ 
മരുഭൂമി വിട്ട്‌ ഏന്‍ഗെദിയിലെ കോട്ടയിലേക്കു 
പോയി. 











ദാവീദ്‌ ശൌലിനെ നാണം കെടുത്തുന്നു 
ശൌല്‍ ഫെലിസ്ത്യരെ ഓടിക്കുകയാ 

24 യിരുന്നപ്പോള്‍ ജനങ്ങള്‍ ശൌലിനോടു 
പറഞ്ഞു, “ഏ൯ഗെദിക്കടുത്തുള്ള ഒരു മരുഭൂമി 
യില്‍ ദാവീദുണ്ട്‌.” 

അതിനാല്‍ ശൌല്‍ യിസ്രായേലില്‍നിന്നും 
മുവായിരം പേരെ തെരഞ്ഞെടുത്തു. അവരെ 
യും കൂട്ടി ശൌല്‍ ദാവീദിനെയും സംഘ 
ത്തെയും തെരയാന്‍ തുടങ്ങി. അവര്‍ കാട്ടാട്ടി൯ 
പാറയ്ക്കടുത്ത്‌ അന്വേഷിച്ചു. 3പാതയോടു 
ചേര്‍ന്നുളള്ള ആട്ടിന്‍കൂട്ടിലേക്കു ശൌല്‍ പ്രവേ 
ശിച്ചു. അവിടെ അടുത്ത്‌ ഒരു ഗൂഹ ഉണ്ടായി 
രുന്നു. ശൌല്‍ വിസര്‍ജ്ജനത്തിനായി ആ ഗൂഹ 
യ്ക്കുള്ളിലേക്കു കയറി. ഗൂഹയുടെ ഏറ്റവും 
പിന്നിലായി ദാവീദും അവന്‍െറ ആളുകളും 
ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. 4കൂടെയുള്ളവര്‍ ദാവീ 
ദിനോടു പറഞ്ഞു, “യഹോവ പറഞ്ഞ ദിവ 
സം ഇന്നാണ്‌! യഹോവ നിന്നോടു പറഞ്ഞു, 
“നിന്‍െറ ശത്രുക്കളെ ഞാന്‍ നിന്നെ ഏലിക്കും. 
അപ്പോള്‍ നിനക്കു നിന്‍െറ ശത്രുവിനോട്‌ 
ഇഷ്ടമുള്ളതു ചെയാം.” 

അനന്തരം ദാവീദ്‌ ഇഴഞ്ഞ്‌ ശൌലിനോടു 
കൂടുതല്‍ അടുത്തു. ശൌലിന്‍െറെ കുപ്പായ 
ത്തിന്‍െറ മൂല ദാവീദ്‌ മുറിച്ചു. ശൌല്‍ ദാവീ 
ദിനെ കണ്ടില്ല. $പിന്നീട്‌ ദാവീദിന്‌ അങ്ങനെ 
ചെയ്തതില്‍ ദു:ഖം തോന്നി. ദോവീദ്‌ തന്‍െറ 
ആളുകളോടു പറഞ്ഞു, “ശൌലിനെതിരെ 
അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതില്‍നിന്നും 
യഹോവ എന്നെ തടഞ്ഞെങ്കില്‍! ശൌല്‍ 
യഹോവയുടെ തെരഞ്ഞെടുക്കപ്പെട്ട രാജാവാ 
ണ്‌. ഞാന്‍ ശൌലിനെ ഒന്നും ചെയ്യാന്‍ പാടില്ല. 
അദ്ദേഹം യഹോവയുടെ തെരഞ്ഞെടുക്കപ്പെട്ട 
രാജാവാണ്‌” "തററ ആളുകളെ തടയാനാണ്‌ 
ദാവീദ്‌ ഇങ്ങനെ പറഞ്ഞത്‌. ശൌലിനെ ഉപ 
ദ്രവിക്കാന്‍ ദാവീദ്‌ അവരെ അനുവദിച്ചില്ല. 

ശൌല്‍ ഗുഹയില്‍നിന്നിറങ്ങി തന്‍െറ വഴി 
യേ പോയി. ദാവീദ്‌ ഗുഹയില്‍നിന്നും പുറത്തു 
വന്നു. ദാവീദ്‌ ശൌലിനെ വിളിച്ചു, “എന്‍െറ 
യജമാനനായ രാജാവേ!” ശൌല്‍ പുറകോട്ടു 
തിരിഞ്ഞുനോക്കി. ദാവീദ്‌ തന്‍റെ മുഖം 








301 


കുനിച്ചു നമസ്കരിച്ചു. ദാവീദ്‌, ശൌലി 
നോടു പറഞ്ഞു, “ദാവീദ്‌ അങ്ങയെ ഉപദ്രവി 
ക്കാനാലോചിക്കുന്നു” എന്നു ആളുകള്‍ പറയു 
ന്നതിന്‌ അങ്ങ്‌ എന്തിനാണ്‌ കാതുകൊടുക്കു 
ന്നത്‌? 10ഞാന്‍ അങ്ങയെ ഉപദ്രവിക്കില്ല! അങ്ങ 
യ്ക്കത്‌ അങ്ങയുടെ കണ്ണുകൊണ്ട്‌ തന്നെ 
കാണാം! യഹോവ ഇന്ന്‌ ഗുഹയില്‍ അങ്ങയെ 
പിടിക്കാന്‍ എനിക്കവസരം തന്നു! പക്ഷേ 
അങ്ങയെ കൊല്ലാന്‍ ഞാന്‍ തയ്യാറായില്ല. ഞാന്‍ 
അങ്ങയോടു കാരുണ്യം കാട്ടി! ഞാന്‍ പറഞ്ഞു, 
“ഞാന്‍ എന്റെ യജമാനനെ ഉപദ്രവിക്കില്ല. 
ശൌല്‍ യഹോവയുടെ തെരഞ്ഞെടുക്കപ്പെടു 
രാജാവാണ്‌! 1എന്‍ററ കൈയിലുള്ള ഒരു തുണി 
ക്കഷണത്തിലേക്കു നോക്കുക. അങ്ങയുടെ മേല 
ങ്കിയുടെ ഒരു മൂല ഞാന്‍ മുറിച്ചെടുത്തു. 
എനിക്ക്‌ അങ്ങയെ കൊല്ലാമായിരുന്നു. പക്ഷേ 
ഞാന്‍ അത്‌ ചെയ്തില്ല! ഇപ്പോള്‍ അങ്ങയെ 
ഇതു മനസ്സിലാക്കിത്തരാന്‍ ഞാനാഗ്രഹി 
ക്കുന്നു! ഞാ൯ അങ്ങയ്ക്കെതിരായി ഒരു പാപ 
വും ചെയ്തില്ല എന്നെനിക്കു തെളിയിക്കണ 
മായിരുന്നു! ഞാന്‍ അങ്ങയോടു ഒരു തെറ്റും 
ചെയ്തിട്ടില്ല! പക്ഷേ അങ്ങ്‌ എന്നെ വേട്ടയാടി 
കൊല്ലാന്‍ ശ്രമിക്കുന്നു. യഹോവ ന്യായവിധി 
നടത്തട്ടെ! അങ്ങ്‌ എന്നോടു ചെയ്ത തെറ്റിന്‌ 
യഹോവ അങ്ങയെ ശിക്ഷിക്കട്ടെ! പക്ഷേ ഞാന്‍ 
അങ്ങയോടു ഏറ്റുമുട്ടുകയില്ല. 13ഒരു പഴഞ്ചൊ 
ല്ലുണ്ട്‌ “ദുഷ്ടന്മാരില്‍ നിന്നേ ദുഷ്ടതകള്‍ വരു!" 

ഞാനൊരു തിന്മയും ചെയ്തിട്ടില്ല! 
ഞാനൊരു ചീത്തയാളല്ല! ഞാന്‍ അങ്ങയെ ഉപ 
ദ്രവിക്കില്ല. 4ആരെയാണ്‌ അങ്ങ്‌ പിന്തുടരു 
ന്നത്‌? ആര്‍ക്കെതിരെ യുദ്ധം ചെയ്യാനാണ്‌ 
യിസ്രായേല്‍രാജാവ്‌ വരുന്നത്‌? അങ്ങയെ മുറി 
വേല്ലിക്കുന്ന ഒരുവനെയല്ല അങ്ങ്‌ ഓടിക്കുന്നത്‌. 
ചത്ത ഒരു പട്ടിയേയോ ചെള്ളിനേയോ ഓടിക്കു 
മ്പോലെയാണര്‌. യഹോവ ന്യായധിപനാ 
യിരിക്കട്ടെ. അങ്ങയ്ക്കും എനിക്കുമിടയില്‍ 
യഹോവ നിശ്ചയിക്കട്ടെ. യഹോവ എന്നെ 
പിന്തുണയ്ക്കുകയും എന്‍െറ ഭാഗം ശരിയാ 
ണെന്ന്‌ കാണിക്കുകയും ചെയ്യും. യഹോവ 
എന്നെ അങ്ങയില്‍നിന്നും രക്ഷിക്കും.” 

16ദാവീദ്‌ സംസാരിക്കുന്നതു നിര്‍ത്തി. ശൌല്‍ 
ചോദിച്ചു, “അതു നിന്‍െറ ശബ്ദമാണോ 
എന്‍റ പുത്രനായ ദാവീദേ?” അനന്തരം 
ശൌല്‍ വളരെയധികം കരയാന്‍ തുടങ്ങി. 
ശൌല്‍ വളരെയധികം കരഞ്ഞു. 17ശൌല്‍ പറ 
ഞ്ഞു, “നീയാണു ശരി; ഞാന്‍ തെറ്റും. നീ 
എന്നോടു നന്മ കാട്ടി. ഞാന്‍ നിന്നോടു തിന്മ 
യാണ്‌ കാട്ടിയത്‌. 18നിന്‍െറ സദ്പ്രവൃത്തികളെ 
പ്പറ്റി നീ എന്നോടു പറഞ്ഞു. യഹോവയാണ്‌ 
എന്നെ നിന്‍െറ അടുത്തേക്കു കൊണ്ടുവന്നത്‌. 
പക്ഷേ നീ എന്നെ കൊന്നില്ല. ഞാന്‍ നിന്‍െറ 
ശത്രുവല്ലെന്ന്‌ ഇതു കാണിക്കുന്നു. ആരും തന്‍െറ 
ശത്രുവിനെ പിടിച്ചിട്ട വെറുതെ വിടുകയില്ല! 
അവന്‍ തന്‍െറ ശത്രുവിനോടു നന്മ കാട്ടുക 
യില്ല. ഇന്ന്‌ എന്നോടു നന്മ കാട്ടിയതിന്‌ 
യഹോവ നിനക്കു പ്രതിഫലം തരുമെന്ന്‌ ഞാന്‍ 
ആശിക്കുന്നു. 22നീ പുതിയ രാജാവാകുമെന്ന്‌ 
എനിക്കറിയാം. യിസ്രായേലിനെ നീ ഭരിക്കും. 
2ഇപ്പോള്‍ നീ എന്നോടു ഒരു പ്രതിജ്ഞ 
ചെയ്യുക. എന്‍െറ പിന്‍ഗാമികളെ കൊല്ലുക 
യില്ലെന്ന്‌ യഹോവയുടെ നാമത്തില്‍ പ്രതി 
ജ്ഞ ചെയ്യുക. എന്‍െറ നാമം എന്‍െറ പിതൃ 
ഗോത്രത്തില്‍നിന്നും ഉന്മൂലനം ചെയ്യുകയില്ലെ 
ന്ന്‌ ഉറപ്പു തരിക.” 




















1 ശമൂവേല്‍ 24:9-25:11 


22അതിനാല്‍ ദാവീദ്‌ ശൌലിനോടു പ്രതി 
ജ്ഞ ചെയ്തു. ശൌലിനന്‍െറ കുടുംബത്തെ വധി 
ക്കുകയില്ലെന്ന്‌ ദാവീദ്‌ വാഗ്ദാനം ചെയ്തു. 
അനന്തരം ശൌല്‍ വീട്ടിലേക്കു മടങ്ങി. ദാവീദും 
ആള്‍ക്കാരും കോട്ടയിലേക്കും മടങ്ങി. 





ദാവീദും നാബാല്‍ എന്ന ദുഷ്ടനും 
ശമൂവേല്‍ മരിച്ചു. യിസ്രായേലുകാര്‍ 

25 എല്ലാവരും ഒത്തുകൂടി ശമൂവേലിനന്‍െറ 
മരണത്തില്‍ ദു:ഖം പ്രകടിപ്പിച്ചു. അവര്‍ ശമൂ 
വേലിനെ രാമയില്‍ അവന്‍െറ ഭവനത്തിന 
ടുത്ത്‌ അടക്കി. അനന്തരം ദാവീദ്‌ പാരാ൯ മരു 
ഭൂമിയിലേക്കു പോയി. 

മാവോനില്‍ ധനികനായ ഒരാള്‍ ജീവിച്ചി 
രുന്നു. അയാള്‍ക്ക്‌ മൂവായിരം ചെമ്മരിയാടു 
കളും ആയിരം കോലാടുകളും ഉണ്ടായിരുന്നു. 
അയാള്‍ കര്‍മ്മേലില്‍ ചില വ്യാപാരങ്ങള്‍ നട 
ത്തുകയായിരുന്നു. അയാള്‍ തന്‍െറ ചെമ്മരിയാ 
ടുകളുടെ രോമം മുറിക്കാന്‍ കര്‍മ്മേലിലേക്കു 
പോയി. 3നാബാല്‍ എന്നായിരുന്നു അയാളുടെ 
പേര. കാലേബിന്‍െറ കുടുംബക്കാരനായിരുന്നു 
അയാള്‍ അബീഗയിൽ എന്നായിരുന്നു നാബാ 
ലിന്‍െറ ഭാര്യയുടെ പേര്‌. അവള്‍ വിവേക 
ശാലിയും സുന്ദരിയുമായിരൂന്നു. പക്ഷേ 
നാബാല്‍ ഒരു മുശടനും ദുഷ്ടനുമായി രുന്നു. 

നാബാല്‍ തന്‍റ ചെമ്മരിയാടുകളുടെ 
രോമം മുറിക്കുകയാണെന്ന്‌ ദാവീദ്‌ മരുഭൂമി 
യില്‍ വെച്ച്‌ കേട്ടു. ടനാബാലിനോടു സംസാ 
രിക്കാന്‍ ദാവീദ്‌ പത്തു യുവാക്കളെ അയച്ചു. 
ദാവീദ്‌ അവരോടു പറഞ്ഞു, “കര്‍മ്മേലിലേക്കു 
പോകുക. നാബാലിനെ കണ്ട്‌ എനിക്കുവേണ്ടി 
അവനെ അഭിവാദ്യം ചെയ്യുക.” ഓാവീദ്‌, 
നാബാലിനുള്ള ഈ സന്ദേശം അവരുടെ വശം 
കൊടുത്തയച്ചു, “അങ്ങയ്ക്കും കുടുംബത്തിനും 
ക്ഷേമമെന്നു കരുതട്ടെ. അങ്ങയ്ക്കുള്ളതെല്ലാം 
നന്നായിരിക്കുമെന്നു കരുതട്ടെ. "അങ്ങ്‌ അങ്ങ 
യുടെ ചെമ്മരിയാടുകളുടെ രോമം മുറിയ്ക്കുക 
യാണെന്ന്‌ ഞാന്‍ കേട്ടു. അങ്ങയുടെ ഇടയ 
ന്മാര്‍ കുറച്ചു നേരം ഞങ്ങളോടൊലപ്പമുണ്ടായി 
രുന്നു. ഞങ്ങള്‍ അവരോടു തെറ്റൊന്നും ചെയ്തു 
മില്ല. അവര്‍ കര്‍മ്മേലിലായിരുന്നപ്പോള്‍ അങ്ങ 
യുടെ ഇടയന്മാരില്‍നിന്നും ഞങ്ങള്‍ ഒന്നും എടു 
ത്തതുമില്പ. “അങ്ങയുടെ ഭൂത്യന്മാരോടു ചോദി 
ച്ചാല്‍ ഇത്‌ സത്യമാണെന്ന്‌ അവര്‍ പറയും. 
ദയവായി എന്‍െറ യുവാക്കളോടു ദയ കാട്ടിയാ 
ലും. ഞങ്ങള്‍ ഈ ആഹ്റാദവേളയില്‍ അങ്ങ 
യുടെ അടുത്തേക്കു വരുന്നു. അങ്ങയ്ക്കു കഴിയു 
ന്നത്‌ ഈ ചെറുപ്പക്കാര്‍ക്കു നല്‍കിയാലും. അങ്ങ 
യുടെ സനേഹിതനായ ദാവീദിനു വേണ്ടി ഇതു 
ചെയ്താലും.” 

ടദാവീദിന്‍െറയാള്‍ക്കാര്‍ നാബാലിനന്‍െറ അടു 
ത്തേക്കു പോയി. അവര്‍ നാബാലിന്‌ ദാവീ 
ദിന്‍െറെ സന്ദേശം നല്‍കി. 14പക്ഷേ നാബാല്‍ 
അവരോടു മുരടത്തം കാട്ടി. നാബാല്‍ പറഞ്ഞു, 
“ആരാണ്‌ ദാവീദ്‌? ആരാണ്‌ യിശ്ശായിയുടെ 
ഈ പുത്രന്‍? ഇക്കാലത്ത്‌ തങ്ങളുടെ യജമാന 
നെറയടുത്തുനിന്നും ഓടിപ്പോയ ധാരാളം അടി 
മകളുണ്ട്‌! 1എനന്‍െറ കയ്യില്‍ അപ്പവും വെള്ള 
വുമുണ്ട്‌. എന്‍െറ ചെമ്മരിയാടുകളുടെ രോമം 
മുറിയ്ക്കുന്ന ഭൂത്ൃന്മാര്‍ക്കു നല്‍കാന്‍ ഞാന്‍ 
കൊന്ന മൃഗങ്ങളുടെ ഇറച്ചിയുമുണ്ട്‌. പക്ഷേ 
ആ മാംസം ഞാനറിയാത്തവര്‍ക്ക്‌ ഞാന്‍ നല്‍കു 
കയില്ല!” 











1 ശമൂവേല്‍ 25:12-36 


12ദാവീദിനന്‍െറെ ആള്‍ക്കാര്‍ മടങ്ങി വന്ന്‌ 
നാബാല്‍ പറഞ്ഞതെല്ലാം ദാവീദിനോടു പറ 
ഞ്ഞു. 13അപ്പോള്‍ ദാവീദ്‌ അവരോടു പറഞ്ഞു, 
“നിങ്ങളുടെ വാളുകള്‍ ധരിക്കുക!” അങ്ങനെ 
ദാവീദും അവനന്‍െറയാളുകളും തങ്ങളുടെ വാളു 
കള്‍ ധരിച്ചു. നാനൂറോളം പേര്‍ ദാവീദിനോ 
ടൊപ്പം പോയി. ഇരുനൂറു പേര്‍ ഭക്ഷണസാധ 
നങ്ങളുടെയടുത്തു നിന്നു. 


അബീഗയിൽ കുഴപ്പം തടയുന്നു 

14നാബാലിനന്‍െറ ഭൃതൃയന്മാരിലൊരാള്‍ നാബാ 
ലിന്റെ ഭാര്യയായ അബീഗയിലിനോടു 
സംസാരിച്ചു. ഭൃത്യന്‍ പറഞ്ഞു, “ദാവീദ്‌, 
നമ്മുടെ യജമാനനായ നാബാലിനന്‍െറയടു 
ത്തേക്കു മരുഭൂമിയില്‍നിന്നും ദൂതന്മാരെ അയ 
ചു. എന്നാല്‍ ദാവീദിന്‍റെ ദൂതന്മാരോടു 
നാബാല്‍ മുരടത്തരം കാട്ടി. 15അവര്‍ ഞങ്ങ 
ളോടു വളരെ കാരുണ്യം കാട്ടിയവരാണ്‌. 
ഞങ്ങള്‍ പുറത്തു വയലില്‍ ആടുകളോടൊച്പ 
മായിരുന്നു. മുഴുവന്‍ സമയവും ദാവീദിന്‍റെ 
യാളുകള്‍ ഞങ്ങളോടൊപ്പമുണ്ടായിരുന്നു. 
അവര്‍ ഒരിക്കലും ഞങ്ങളോടു തെറ്റൊന്നും 
ചെയ്തതുമില്ല! അപ്പോഴൊന്നും അവര്‍ ഞങ്ങ 
ളില്‍നിന്ന്‌ ഒന്നും മോഷ്ടിചില്ല! 1രാത്രിയിലും 
പകലും ദാവീദിന്‍െറയാള്‍ക്കാര്‍ ഞങ്ങളെ സംര 
ക്ഷിച്ചു! അവര്‍ ഞങ്ങള്‍ക്കു ചുറ്റും ഒരു ഭിത്തി 
പോലെയായിരുന്നു. അവരോടൊപ്പം ഞങ്ങള്‍ 
ആടുകളെ നോക്കിയിരുന്നപ്പോള്‍ അവര്‍ ഞങ്ങ 
ളെ സംരക്ഷിച്ചു. 7ഇനി നിനക്കതില്‍ എന്തു 
ചെയ്യാനാകുമെന്ന്‌ ആലോചിച്ച്‌ തീരുമാനി 
ക്കുക. അവന്‍െറ മനസ്സു മാറ്റാമെന്നു കരുതി 
സംസാരിക്കാന്‍ കൂടി കഴിയാത്തത്ര ദുഷ്ടനാണ്‌ 
നാബാല്‍. നമ്മുടെ യജമാനന്‍െറ കുടുംബ 
ത്തിനും കൊടുംകുഴപ്പുങ്ങള്‍ സംഭവിക്കും.” 

18അബീഗയില്‍ ധൃതിയില്‍ ഇരുന്നൂറ്‌ അപ്പ 
ങ്ങളും നിറഞ്ഞ രണ്ടു വീഞ്ഞുസഞ്ചികളും 
പാകം ചെയ്ത അഞ്ച്‌ ആടുകളും അഞ്ചുപറ 
മലരും നൂറ്‌ ഉണക്കമുന്തിരിക്കുലകളും ഇരുന്നൂറ്‌ 
അത്തിയടയും എടുത്തു. അവള്‍ അവ കഴുത 
പ്പുറത്തു കയറ്റി. 13അനന്തരം അബീഗയില്‍ 
തന്‍െറ ഭൂത്ൃയന്മാരോടു പറഞ്ഞു, “പുറപ്പെടു, 
ഞാന്‍ നിങ്ങള്‍ക്കു പിന്നാലെ വരാം.” പക്ഷേ 
അവള്‍ അതൊന്നും തന്‍െറ ഭര്‍ത്താവിനോടു 
പറഞ്ഞില്ല. 

20അബീഗയില്‍ കഴുതകളെ തെളിച്ച്‌; മല 
യുടെ മറുവശത്തേക്കിറങ്ങി. എതിര്‍ദിശയില്‍ 
വരുന്ന ദാവീദിനെയും അവനന്‍െറയാളുകളെയും 
അവള്‍ കണ്ടുമുട്ടി. 

2അബീഗയിലിനെ കാണുന്നതിനു മുമ്പ്‌, 
ദാവീദ്‌ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, “മരുഭൂ 
മിയില്‍ ഞാന്‍ നാബാലിനന്‍െെറ സ്വത്ത്‌ സംര 
ക്ഷിച്ചു. അവന്‍െറ ആടുകളിലൊന്നു പോലും 
നഷ്ടപ്പെടാതെ ഞാന്‍ സൂക്ഷിച്ചു. ഒന്നിനും 
വേണ്ടിയായിരുന്നില്ല ഇതൊക്കെ ചെയ്തത്‌! 
ഞാനവനന്‍ നന്മകള്‍ ചെയ്തു. പക്ഷേ അവനെ 
ന്നോടു മോശമായി പെരുമാറി. 22നാളെ 
രാവിലെ വരെ ജീവിക്കാന്‍ നബാലിനന്‍െറ കുടും 
ബത്തിലെ ഒരുവനെയെങ്കിലും ഞാനനുവ 
ദിച്ചാല്‍ ദൈവം എന്നെ ശിക്ഷിക്കും.” 

2അപ്പോള്‍ത്തന്നെ അബീഗയിൽ എത്തി. 
അബീഗയിൽ ദാവീദിനെ കണ്ടയുടനെ കഴു 
തകളെ വിട്ടു. അവള്‍ ദാവീദിനു മുമ്പില്‍ നമ 
സ്കരിച്ചു. 24അബീഗയില്‍ ദാവീദിന്‍റെ പാദ 
ങ്ങളില്‍ കിടന്ന്‌ ഇങ്ങനെ പറഞ്ഞു, “പ്രഭോ, 











302 


അങ്ങയോടു സംസാരിക്കാന്‍ എന്നെ അനുവ 
ദിച്ചാലും. എനിക്കു പറയാനുള്ളതു കേള്‍ക്കൂ. 
സംഭവിച്ചതിന്‍െറയൊക്കെ കുറ്റം എന്‍െറ മേലാ 
കട്ടെ. 25അങ്ങ്‌ അയച്ചവരെ ഞാന്‍ കണ്ടില്ല. 
പ്രഭോ നീചനായ നാബാലിനെ ശ്രദ്ധിക്കരുതേ. 
അവന്‍െറ പേര്‍ അവനു ചേരുന്നതു തന്നെ 
യാണ്‌. “ദുഷ്ടന്‍” എന്നാണ്‌ ആ പേരിന്‍െറ 
അര്‍ത്ഥം. അവന്‍ ശരിക്കും ഒരു വിഡ്ഡി 
തന്നെ. 2നിഷ്കളങ്കരെ കൊല്ലുന്നതില്‍നിന്ന്‌ 
യഹോവ അങ്ങയെ തടഞ്ഞിട്ടുണ്ട്‌. യഹോവ 
ജീവിക്കുന്നതുപോലെ, അങ്ങ്‌ ജീവിക്കുന്നതു 
പോലെ സത്യമായും അങ്ങയെ ഉപദ്രവിക്കാന്‍ 
ശ്രമിക്കുന്ന അങ്ങയുടെ ശത്രുക്കളും മറ്റുള്ളവരും 
നാബാലിനെപ്പോലെയാകട്ടെ. 2ഇപ്പോള്‍ ഈ 
സമ്മാനം ഞാന്‍ അങ്ങയ്ക്കായി കൊണ്ടുവ 
രുന്നു. ഈ സാധനങ്ങളെല്ലാം ദയവായി അങ്ങ 
യൂടെ ആളുകള്‍ക്കു നല്‍കിയാലും. എന്റെ 
തെറ്റുകള്‍ പൊറുക്കുക. യഹോവ അങ്ങയുടെ 
കുടുംബത്തെ ശക്തമാക്കുമെന്ന്‌ എനിക്കറിയാം. 
അനേകം രാജാക്കന്മാര്‍ അങ്ങയുടെ കുടുംബ 
ത്തില്‍ നിന്നുണ്ടാകും! യഹോവയുടെ യുദ്ധ 
ങ്ങള്‍ നീ ചെയ്തതിനാലാണ്‌ അവനിങ്ങനെ 
ചെയ്യുന്നത്‌. അങ്ങ്‌ ജീവിച്ചിരിക്കുന്നത്ര കാലം 
ജനങ്ങള്‍ അങ്ങയില്‍ ഒരു വീഴ്ചയും കണ്ടെ 
ത്തുകയോ ദുഷിച്ചുപറയുകയോ ചെയ്യാതിരി 
ക്കട്ടെ! 29ആരെങ്കിലും അങ്ങയെ പിന്തുടര്‍ന്നു 
കൊല്ലാന്‍ ശ്രമിച്ചാല്‍ അങ്ങയുടെ ദൈവമാ 
കുന്ന യഹോവ അങ്ങയുടെ ജീവന്‍ രക്ഷിക്കും! 
പക്ഷേ ശത്രുക്കളുടെ ജീവിതത്തെ യഹോവ 
ദൂരെയെറിയുകയും ചെയ്യും. ഒരു കവണയില്‍ 
നിന്നും കല്ലെന്നതു പോലെ. 30അങ്ങയ്ക്ക്‌ അനേ 
കം നന്മകള്‍ ചെയ്യാമെന്നു യഹോവ വാഗ്ദാനം 
ചെയ്തിട്ടുണ്ട്‌. യഹോവ തന്‍െറ വാക്കു പാലി 
ക്കുകയും ചെയ്യും! ദൈവം അങ്ങയെ യിസ്രായേ 
ലിന്‍െറ നേതാവാക്കും. 31നിഷ്കളങ്കരെ കൊല്ലു 
ന്ന കുറ്റം അങ്ങയ്ക്കു ണ്ടാകുകയുമില്ല. ആ ചതി 
യില്‍ അങ്ങ്‌ വീഴുകയില്ല. യഹോവ അങ്ങയ്ക്കു 
വിജയം നല്‍കുമ്പോള്‍ എന്നെയും ഓാര്‍മ്മി 
ക്കുക.” 

ദാവീദ്‌ അബീഗയിലിനോടു മറുപടി പറ 
ഞ്ഞു, “യിസ്രായേലിന്‍റെ ദൈവമാകുന്ന 
യഹോവ വാഴ്ത്തപ്പെട്ടവന്‍. നിന്നെ എന്‍െറ 
യടുത്തേക്കയച്ച ദൈവം വാഴ്ത്തപ്പെട്ടവന്‍. 
33നിന്‍െറെ വിവേചനബോധത്തിന്‌ ദൈവം 
നിന്നെ അനുഗ്രഹിക്കട്ടെ. നിഷ്കളങ്കരെ കൊല്ലു 
ന്നതില്‍നിന്നും നീയെന്നെ തടഞ്ഞു. 34യിസ്ധ്രാ 
യേലിന്‍െറെ ദൈവമാകുന്ന യഹോവയാണെ 
സത്യം, നീ പെട്ടെന്ന്‌ എന്നെ വന്നു കണ്ടില്ലാ 
യിരുന്നുവെങ്കില്‍ നാബാലിന്‍െറ കുടുംബ 
ത്തിലെ ആരും നാളെ പ്രാഭാതം വരെ ജീവി 
ച്ചിരിക്കുമായിരുന്നില്ല.” 

അനന്തരം ദാവീദ്‌ അബീഗയിലിനന്‍െറ 
സമ്മാനങ്ങള്‍ സ്വീകരിച്ചു. ദാവീദ്‌ അവളോടു 
പറഞ്ഞു, “സമാധാനത്തോടെ വീട്ടിലേക്കു 
പോകുക. ഞാന്‍ നിന്‍െറ അഭ്യര്‍ത്ഥന കേട്ടു. 
നീ ആവശ്യപ്പെട്ടത്‌ ഞാന്‍ ചെയ്യാം.” 





























നാബാലിന്‍െറ മരണം 
3അേബീഗയില്‍ നാബാലിന്‍െറ അടുത്തേക്കു 
മടങ്ങി. നാബാല്‍ വീട്ടിലുണ്ടായിരുന്നു. 
അയാള്‍ ഒരു രാജാവിനെപ്പോലെ ഭക്ഷിക്കുക 
യായിരുന്നു. അയാള്‍ കുടിച്ചു മദിച്ചിരിക്കുക 
യായിരുന്നു. അതിനാല്‍ അബീഗയിൽ പ്രഭാതം 
വരെ നാബാലിനോടു ഒന്നും പറഞ്ഞില്ല. 





303 


പിറ്റേന്ന്‌ രാവിലെ നാബാല്‍ സുബോധ 
ത്തിലായി. അതിനാല്‍ ഭാര്യ അവനോടു 
എല്ലാം പറഞ്ഞു. നാബാലിന്‌ ഒരു ഹൃദയാഘാ 
തമുണ്ടാകുകയും അയാള്‍ ഒരു പാറപോലെ 
ഉറച്ചുപോകുകയും ചെയ്തു! 3പത്തു ദിവസ 
ത്തോളം കഴിഞ്ഞപ്പോള്‍ യഹോവ നാബാ 
ലിനെ മരിക്കാനിടയാക്കി. 

39നാബാല്‍ മരിച്ച വിവരം ദാവീദ്‌ അറിഞ്ഞു. 
ദാവീദു പറഞ്ഞു, “യഹോവ വാഴ്ത്തഒ 
ടുവ൯! നാബാല്‍ എന്നെ ദുഷിച്ചു പറഞ്ഞു. 
പക്ഷേ യഹോവ എന്നെ പിന്തുണച്ചു. 
യഹോവ എന്നെ തെറ്റു ചെയ്യുന്നതില്‍നിന്നും 
തടഞ്ഞു. നാബാലിനെ അവന്‍െറ തെറ്റു മൂലം 
യഹോവ മരിക്കാനിടയാക്കുകയും ചെയ്തു. 

അനന്തരം ദാവീദ്‌ അബീഗയിലിന്‌ ഒരു 
സന്ദേശമയച്ചു. അയാള്‍ അബീഗയിലിനെ 
തന്‍െറ ഭാര്യയായിരിക്കാ൯ ക്ഷണിച്ചു. 4ദാവീ 
ദിന്‍െറ ഭൃത്യന്മാര്‍ കര്‍തമ്മേലിലെത്തി അബീ 
ഗയിലിനോടു പറഞ്ഞു, “നിന്നെ കാണാന്‍ 
ദാവീദയച്ചവരാണു ഞങ്ങള്‍. നിന്നെ അവന്‍െറ 
ഭാര്യയാക്കാന്‍ ദാവീദ്‌ ആഗ്രഹിക്കുന്നു.” 

4അബീഗയില്‍ മുഖം നിലത്തമര്‍ത്തി നമ 
സ്കരിച്ചു. അവള്‍ പറഞ്ഞു, “ഞാന്‍ അങ്ങ 
യുടെ ഭൃത്യയാണ്‌. അങ്ങയെ ശുശ്രൂഷിക്കാന്‍ 
ഞാന്‍ തയ്യാറാണ്‌. എന്‍െറ യജമാനനായ ദാവീ 
ദിന്‍െറ ഭൂുത്ൃന്മാരുടെ പാദം കഴുകാനും ഞാന്‍ 
തയ്യാറാണ്‌.” 42അബീഗയില്‍ വേഗം ഒരു കഴു 
തപ്പുറത്തു കയറി ദാവീദിന്‍െറ ദൂതന്മാരോ 
ടൊപ്പം പോയി. അവള്‍ അഞ്ചു പരിചാരിക 
മാരെയും കൂട്ടിയായിരുന്നു വന്നത്‌. അവള്‍ 
ദാവീദിന്‍റെ ഭാര്യയായി. 4യിസ്രായേലിലെ 
അഹീനോവമിനെയും ദാവീദ്‌ വിവാഹം കഴി 
ച്ചിരുന്നു. അഹിനോവമും അബീഗയിലും 
ദാവീദിന്‍െറ ഭാര്യമാരായി. 44ദാവീദ്‌ ശൌലി 
ന്‍െറ പുത്രിയായ മീഖളിനെയും വിവാഹം കഴി 
ച്ചിരുന്നു. പക്ഷേ ശൌല്‍ അവളെ അവനില്‍ 
നിന്നും വേര്‍പെടുത്തി ലയീശിന്‍െറ പുത്ര 
നായ ഫല്‍തിക്കു നല്‍കിയിരുന്നു. ഗല്ലീംകാര 
നായിരുന്നു ഫല്‍തി. 























ദാവീദും അബീശായിലും ശൌലിന്‍െറ 


പാളയത്തില്‍ 
7 സീഫുകാര്‍ ശൌലിനെ കാണാന്‍ 
ഗിബെയയിലേക്കു പോയി. അവര്‍ 


ശൌലിനോടു പറഞ്ഞു, “ദാവീദ്‌ ഹഖീലാ 
പര്‍വ്വത്തില്‍ ഒളിച്ചിരിക്കുന്ന. ആ മലയെ 
ശിമോന്‍െറ എതിര്‍വശത്താണ്‌.” 

ശൌല്‍ സീഫ്‌ മരുഭൂമിയിലേക്കിറങ്ങി 
ച്ചെന്നു. യിസ്രായേലില്‍നിന്നും തെരഞ്ഞെടു 
ത്ത മൂവായിരം ഭടന്മാരും ശൌലിനോടൊപ്പം 


1 ശമൂവേല്‍ 25:37-26:16 


ന്നത്‌. സൈന്യം ശൌലിനു ചുറ്റിലുമായി കിട 
ന്നിരുന്നു. 

ദാവീദ്‌ ഹിത്യനായ അഹീമേലെക്കുമായും 
സെരൂയയൂടെ പുത്രനും യോവാബിനന്‍െറ 
സഹോദരനുമായ അബീശായിയുമായും 
സംസാരിച്ചു. അവന്‍ അവരോടു ചോദിച്ചു, 
“ആരാണ്‌ എന്നോടൊപ്പം ശൌലിനന്‍െറ പാളയ 
ത്തിലേക്കിറങ്ങിവരുന്നത്‌?” അബീശായി മറു 
പടി പറഞ്ഞു, “ഞാന്‍ അങ്ങയോടൊപ്പം 
വരാം.” 7രാത്രിയായപ്പോള്‍ ദാവീദും അബീശാ 
യിയും ശൌലിനന്‍െറെ പാളയത്തിലേക്കു 
പോയി. ശൌല്‍ പാളയത്തിന്‍െറ മദ്ധ്യത്തില്‍ 
ഉറങ്ങുകയായിരുന്നു. അവന്‍െറ കുന്തം അവ 
നെറ തലയ്ക്കടുത്ത്‌ തറയില്‍ കുത്തിയിരുന്നു. 
അബ്നേരും മറ്റു ഭടന്മാരും ശൌലിനു ചുറ്റും 
കിടന്നുറങ്ങുകയായിരുന്നു. 8അബീശായി 
ദാവീദിനോടു പറഞ്ഞു, “ഇന്ന്‌ നിന്‍െറ ശത്രു 
വിനെ തോല്പിക്കാന്‍ ദൈവം നിന്നെ അനുവദി 
ചിരിക്കുന്നു. ശൌലിനെ ഞാ൯ന്‍ അവന്‍െറ 
കുന്തം കൊണ്ട്‌ തറയില്‍ ചേര്‍ത്തു തറയ്ക്കട്ടെ. 
ഒന്നേ ഞാന്‍ കുത്തുകയുള്ളൂ!” 

എന്നാല്‍ ദാവീദ്‌ അബീശായിയോടു പറ 
ഞ്ഞു, “ശൌലിനെ കൊല്ലേണ്ട! യഹോവയുടെ 
തെരഞ്ഞെടുക്കപ്പെട്ട രാജാവിനെ ഉപദ്രവിക്കു 
ന്നവന്‍ ശിക്ഷിക്കപ്പെടും! യഹോവ ജീവിക്കു 
ന്നതു പോലെ സത്യമായും യഹോവ തന്നെ 
ശൌലിനെ ശിക്ഷിക്കും. ശൌല്‍ സ്വാഭാവിക 
മായോ യുദ്ധത്തിലോ മരിക്കാം. 1എന്നാല്‍ 
യഹോവയുടെ തെരഞ്ഞെടുക്കപ്പെട്ട രാജാ 
വിനെ ഉപദ്രവിക്കാന്‍ യഹോവ എന്നെ ഒരി 
ക്കലും അനുവദിക്കരുതെന്ന്‌ ഞാന്‍ പ്രാര്‍ത്ഥി 




















ക്കുന്നു. ഇനി ശൌലിനന്‍െ്റെ തലയ്ക്കലുള്ള 
കുന്തവും ജലപാത്രവും നമുക്ക്‌ എടുത്തു 
കൊണ്ടുപോകാം.” 


12അതിനാല്‍ ദാവീദ്‌ ശൌലിന്‍െറ തലയ്ക്ക 
ലിരുന്ന കുന്തവും ജലപാത്രവും എടുത്തു. 
അനന്തരം ദാവീദും അബീശായിയും ശൌലി 
നെറ പാളയം വിട്ടു. സംഭവിച്ചതൊന്നും ആരും 
അറിഞ്ഞില്ല! ആരും അതു കണ്ടില്ല. ആരും ഉണ 
രുകയുണ്ടായില്ല. യഹോവ അവരെ ഗാഡനി 
ദ്രയിലാഴ്ത്തിയതിനാല്‍ ശൌലും അവന്‍െറ 
ഭടന്മാരും നന്നായി ഉറങ്ങി. 








ദാവീദ്‌ വീണ്ടും ശൌലിനെ 
അപമാനിക്കുന്നു 
ദാവീദ്‌ താഴ്വരയുടെ മറുവശത്തേക്കു 
കടന്നു. ശൌലിനന്‍െറ പാളയത്തിനെതിരെയുള്ള 
പര്‍വൃതത്തിന്‍൯ന്‍െറ മുകളില്‍ ദാവീദ്‌ കയറി 
നിന്നു. ദാവീദിന്‍റെ പാളയവും ശൌലിനന്‍െറെ 
പാളയവും പരസ്പരം വളരെയകലെയായി 





ഉണ്ടായിരുന്നു. ശൌലും അവരും സീഫ്‌ മരുഭൂമി 
യില്‍ ദാവീദിനെ തെരഞ്ഞു. 3ശൌല്‍ തന്‍െറ 
പാളയം ഹഖീലാപര്‍വ്ൃതത്തില്‍ സ്ഥാപിച്ചു. 
പാതവക്കിലായിരുന്നു പാളയം. 

ദാവീദ്‌ മരുഭൂമിയില്‍ തങ്ങിയിരിക്കുകയായി 
രുന്നു. ശൌല്‍ തന്നെ പിന്തുര്‍ന്ന്‌ അവിടെ 
യെത്തിയിട്ടുണ്ടെന്ന്‌ ദാവീദ്‌ മനസ്സിലാക്കി. 
അതിനാല്‍ ദാവീദ്‌ ചാരന്മാരെ അയച്ചു. 
ശൌല്‍ ഹഖീലായിലെത്തിയെന്നു ദാവീദ്‌ അറി 
ഞ്ഞു. അനന്തരം ദാവീദ്‌ ശൌല്‍ പാളയമടിച്ചി 
രിക്കുന്നിടത്തേക്കു പോയി. ശൌലും അവന്‍െറ 
സൈന്യാധിപനായ നേരിനന്‍െറ പുത്രന്‍ അബ്‌ 
നേരും ഉറങ്ങുന്നിടം ദാവീദു കണ്ടു. പാളയ 
ത്തിന്‍൯െറ നടുക്കായിരുന്നു ശൌല്‍ ഉറങ്ങിയിരു 


രുന്നു. ദാവീദ്‌ സൈന്യത്തോടും നേരിന്‍െറ 
പുത്രനായ അബ്നേരിനോടും വിളിച്ചുപറ 
ഞ്ഞു, “അബ്നേര്‍, എനിക്കു മറുപടി തരിക!” 





അബ്നേര്‍ മറുപടി നല്‍കി, “ആരാണു നീ? 
നീ എന്തിനാണ്‌ രാജാവിനെ വിളിയ്ക്കുന്നത്‌?” 

ദാവീദു ചോദിച്ചു, “നീ ഒരു പുരുഷനല്ല? 
നീ മറ്റേതൊരു യിസ്ധ്രായേലുകാരെനേയും 
കാള്‍ ശ്രേഷ്ടനുമാണ്‌. അതു ശരിയല്ലേ? 
പിന്നെ എന്തുകൊണ്ടാണ്‌ നീ നിന്‍െറ രാജാ 
വായ യജമാനന്‌ കാവല്‍ നില്‍ക്കാഞ്ഞത്‌? 
നിന്‍െറ യജമാനനായ രാജാവിനെ കൊല്ലാന്‍ 
ഒരു സാധാരണക്കാരന്‍ വന്നു. 16നീ മോശപ്പെട്ട 
ഒരു കാര്യം ചെയ്തു! യഹോവ ജീവിക്കു 
മ്പോലെ സത്യമായും നീയും നിനന്‍െറയാളു 





1 ശമൂവേല്‍ 26:17-27:12 


കളും മരിക്കണം! കാരണം നിങ്ങള്‍ നിങ്ങളുടെ 
യജമാനനായ യഹോവയുടെ തെരഞ്ഞെടുക്ക 
പ്പെട്ട രാജാവിനെ സംരക്ഷിച്ചില്ല. ശൌലിന്‍ററ 
തലയ്ക്കലിരുന്ന രാജാവിന്‍െറ കുന്തവും ജല 
പാത്രവും നോക്കുക. അവ എവിടെ?” 
17ശൌല്‍ ദാവീദിന്‍റെ ശബ്ദം തിരിച്ചറി 
ഞ്ഞു. ശൌല്‍ ചോദിച്ചു, “മകനേ ദാവീദേ, 
ഇതു നിന്‍െറ ശബ്ദമാണോ?” ദാവീദ്‌ മറുപടി 
പറഞ്ഞു, “അതേ, അതെന്‍റെ ശബ്ദമാണ്‌ 
എന്‍റെ യജമാനനും രാജാവുമായവനേ.” 
ദാവീദ്‌ തുടര്‍ന്നു, “പ്രഭോ, അങ്ങെന്തിനാ 
ണെന്നെ പിന്തുടരുന്നത്‌? ഞാനെന്തു തെറ്റാണു 
ചെയ്തത്‌? ഞാനെന്തു കുറ്റക്കാരനാണ്‌? 
19എന്‍െറെ യജമാനനും രാജാവുമായവനേ, 
എന്നെ ശ്രവിച്ചാലും! യഹോവ അങ്ങയ്ക്ക്‌ 
എന്നോടു കോപമുണ്ടാക്കിയെങ്കില്‍ അവന്‍ ഒരു 
ബലി സ്വീകരിക്കട്ടെ. പക്ഷേ മനുഷ്യരാണ്‌ 
അങ്ങയെ എനിക്കെതിരെ തിരിച്ചതെങ്കില്‍ 
യഹോവ അവര്‍ക്കു ദുരിതങ്ങള്‍ നല്‍കട്ടെ. 
യഹോവ എനിക്കു നല്‍കിയ നാട്ടില്‍നിന്നും 
മനുഷ്യരാണ്‌ എന്നെ ഓടിച്ചത്‌. അവര്‍ എന്നോ 
ടു പറഞ്ഞു, “പോയി വിദേശികളോടൊപ്പം 
വസിക്കുക. പോയി അന്യദൈവങ്ങളെ ആരാ 
ധിക്കുക.” 2ഇപ്പോഴെന്നെ യഹോവയുടെ 
സാന്നിദ്ധ്യത്തില്‍നിന്നും വളരെയകലെ വച്ചു 
മരിക്കാന്‍ ഇടയാക്കരുത്‌. യിസ്രായേല്‍രാജാവ്‌ 
ഒരു കീടത്തെ വേട്ടയാടാനിറങ്ങി. പര്‍വൃതങ്ങ 
ളിലെ കാട്ടുകോഴിയെ വേട്ടയാടാന്‍ ഇറങ്ങിയ 


1” 


വനെപ്പോലെയാണു അങ്ങ്‌! 

















304 


അപ്പോള്‍ യിസ്രായേലില്‍ എന്നെ തിരയുന്നത്‌ 
ശൌല്‍ അവസാനിപ്പിക്കും. അങ്ങനെ എനിക്കു 
ശൌലില്‍നിന്നും രക്ഷപ്പെടാം.” 

2അതിനാല്‍ ദാവീദും അവന്‍െറ കൂട്ടരായ 
അറുനൂറുപേരും യിസ്രായേല്‍ വിട്ടു. മാവോ 
ക്കിന്‍െറ പുത്രനായ ആഖീശിന്‍െറ അടുത്തേ 
ക്കണവര്‍ പോയത്‌. ഗത്തിലെ രാജാവായി 
രുന്നു ആഖീശ്‌. ദാവീദും അവന്‍െറ കൂട്ടാളി 
കളും അവരുടെ കുടുംബവും ഗത്തില്‍ ആഖീ 
ശിനോടൊപ്പമുണ്ടായിരുന്നു. അഹീനോവാം 
എന്ന യിസ്രായേലുകാരിയും അബീഗയിൽ 
എന്ന കര്‍മ്മേലുകാരിയുമായിരുന്നു അവര്‍. 
നാബാലിന്‍െറെ വിധവയായിരുന്നു അബീഗ 
യില്‍. ദാവീദ്‌, ഗത്തിലേക്കു ഓടിപ്പോയകാര്യം 
ജനങ്ങള്‍ ശൌലിനെ അറിയിച്ചു. അതിനാല്‍ 
ശൌല്‍ അവനെ തിരയുന്നതവസാനിപ്പിച്ചു. 

ദാവീദ്‌ ആഖീശിനോടു പറഞ്ഞു, “അങ്ങ 
യ്ക്ക്‌ എന്നോടു ദയയുണ്ടെങ്കില്‍ നാട്ടിന്‍പുറ 
ത്ത്‌ എനിക്കൊരിടം തരിക. ഞാന്‍ അങ്ങയുടെ 
ദാസന്‍ മാത്രം. അങ്ങയുടെ ഈ രാജകീയ നഗര 
ത്തിലല്ല; അവിടെ ഞാന്‍ ജീവച്ചോളാം.” 

അന്ന്‌ ആഖീശ്‌, ദാവീദിന്‌ സിക്ഗാഗ്‌ നഗരം 
നല്‍കി. എക്കാലവും യെഹൂദാരാജാക്കന്മാരുടേ 
തായിരുന്നു സിക്ടാഗ്‌. "ദാവീദ്‌ അവിടെ ഫെലി 
സ്ത്ൃര്‍ക്കിടയില്‍ ഒരു വര്‍ഷവും നാലു 
മാസവും വസിച്ചു. 














ദാവീദ്‌ ആഖീശ്രാജാവിനെ ചതിക്കുന്നു 
ദാവീദും അവന്‍െറ ആളുകളും ഈജിപ്തി 








2അപ്പോള്‍ ശൌല്‍ പറഞ്ഞു, “ഞാന്‍ പാപം 
ചെയ്തിരിക്കുന്നു. മടങ്ങിവരൂ ദാവീദേ, എന്‍െറ 
കുഞ്ഞേ. എന്‍െറ ജീവിതം നിനക്കു പ്രധാനമാ 
ണെന്നു നീ ഇന്നെനിക്കു കാട്ടിത്തന്നു. അതി 
നാല്‍ ഞാന്‍ നിന്നെ ഉപദ്രവിക്കാന്‍ ശ്രമിക്ക 
യില്ല. ഞാന്‍ വങ്കത്തം കാട്ടി. ഞാനൊരു വലിയ 
തെറ്റു ചെയ്തു.” 

മാദാവീദ്‌ മറുപടി പറഞ്ഞു, “രാജാവിന്‍െറ 
കുന്തമിതാ, അങ്ങയുടെ യുവാക്കളിലാരെ 
ങ്കിലും വന്ന്‌ ഇതു കൊണ്ട്‌ പൊയ്ക്കോട്ടെ. 
23ഓരോരുത്തര്‍ക്കും അവരവരുടെ പ്രവൃത്തിക്കു 
ള്ളത്‌ യഹോവ നല്‍കുന്നു. നന്മ ചെയ്താല്‍ 
സമ്മാനവും തിന്മ ചെയ്താല്‍ ശിക്ഷയും നല്‍ 
കുന്നു. ഇന്ന്‌ അങ്ങയെ തോല്പിക്കാന്‍ യഹോവ 
എന്നെ അനുവദിച്ചു. പക്ഷേ യഹോവയുടെ 
അഭിഷിക്തന്‍ ഞാന്‍ ഒരു ഉപദ്രവവും ചെയ്യില്ല. 
24അങ്ങയുടെ ജീവിതം എനിക്കു പ്രധാനമാ 
ണെന്നു ഞാനിന്ന്‌ അങ്ങയ്ക്കു കാട്ടിത്തന്നു! 
അതേപോലെ എന്‍െറ ജീവിതം അവനു പ്രധാ 
നമാണെന്ന്‌ യഹോവയും കാണിച്ചു തരട്ടെ! 
യഹോവ എന്നെ എല്ലാ കുഴപ്പങ്ങളില്‍നിന്നും 
രക്ഷിക്കും.” 

25അനന്തരം ശൌല്‍, ദാവീദിനോടു പറഞ്ഞു, 
“എന്‍െറ മകനേ ദാവീദേ, ദൈവം നിന്നെ 
അനുഗ്രഹിക്കട്ടെ, നീ മഹാകാര്യങ്ങള്‍ ചെയ്യു 
കയും വിജയിയാകുകയും ചെയ്യും” ദാവീദ്‌ 
തന്‍െറ വഴിക്കും ശൌല്‍ വീട്ടിലേക്കും പോയി. 











ദാവീദ്‌ ഫെലിസ്ത്യരോടൊപ്പം 
താമസിക്കുന്നു 
7 ദാവീദ്‌ സ്വയം കരുതി, “ശൌല്‍ എന്നെ 
എനെങ്കിലും പിടിക്കും. ഫെലിസ്ത്യ 
രുടെ നാട്ടിലേക്കു രക്ഷപ്പെടുകയാണ്‌ എനിക്കു 
ചെയ്യാന്‍ കഴിയുന്ന ഏറ്റവും നല്ല മാര്‍ഗ്ഗം. 


ലേക്കുള്ള വഴിയില്‍ ശൂരിനടുത്തുള്ള തെലോം 
മുതലുള്ള പ്രദേശത്തു വസിച്ചിരുന്ന അമാ 
ലേക്യരോടും ഗെശൂര്യരോടും ഗിസ്രീയേരോടും 
ഏറ്റുമുട്ടാന്‍ പോയി. ദാവീദിന്‍െറയാള്‍ക്കാര്‍ 
അവരെ തോല്ലിക്കുകയും അവരുടെ സ്വത്ത്‌ 
ഏറ്റെടുക്കുകയും ചെയ്തു. ദാവീദ്‌ ആ 
പ്രദേശത്തുള്ളവരെ തോല്ലിച്ചു. ദാവീദ്‌ അവ 
രുടെ മുഴുവന്‍ ആടുകള്‍, കാലികള്‍, കഴുതകള്‍, 
ഒട്ടകങ്ങള്‍ വസ്ത്രങ്ങള്‍ എന്നിവയെല്ലാം എടു 
ത്ത്‌ അവ ആഖീശിലേക്കു തിരികെ കൊണ്ടു 
വന്നു. ദാവീദ്‌ അവരെയൊന്നും കൊല്ലാതെ 
വിട്ടില്ല. 

10ഇത്‌ ദാവീദ്‌ പലവട്ടം ചെയ്തു. ഓരോ 
തവണയും എവിടെയാണു യുദ്ധത്തിനു 
പോയി ഈ സാധനങ്ങള്‍ കൊണ്ടുവരുന്ന 
തെന്ന്‌ ആഖീശ്‌ അവനോടു ചോദിച്ചിരുന്നു. 
“യെഹൂദയുടെ തെക്കന്‍പ്രദേശവുമായാണ്‌ 
ഞാന്‍ യുദ്ധം ചെയ്തത്‌” അല്ലെങ്കില്‍ “യെര 
ഹ്മേലിന്‍െറ തെക്കന്‍പ്രദേശങ്ങളുമായാണ്‌ 
ഞാന്‍ യുദ്ധം ചെയ്തത്‌” എന്നും “കെനിസ്യ 
രുടെ തെക്ക൯പ്രദേശങ്ങളുമായാണ്‌ ഞാന്‍ 
യുദ്ധം ചെയ്തത്‌” എന്നും ദാവീദു പറഞ്ഞി 
രുന്നു. 1ഗത്തിലേക്കു ഒരു സ്ത്രീയേയോ പുരുഷ 
നേയോ ദാവീദ്‌ ജീവനോടെ കൊണ്ടുവന്നിരു 
ന്നില്ല. ദാവീദ്‌ കരുതി, “നമ്മള്‍ ആരെയെങ്കിലും 
കൊല്ലാതെ വിട്ടാല്‍ ഞാനെന്താണ്‌ യഥാര്‍ത്ഥ 
ത്തില്‍ ചെയ്തതെന്ന്‌ അയാള്‍ ആഖീശിനോടു 
പറയും!” 

ഫെലിസ്ത്യയില്‍ ജീവിച്ചിരുന്ന കാലമത്ര 
യും ദാവീദ്‌ ഇങ്ങനെ ചെയ്തിരുന്നു. 12ആഖീശ്‌ 
ദാവീദിനെ വിശ്വസിക്കാന്‍ തുടങ്ങി. ആഖീശ്‌ 
സ്വയം പറഞ്ഞു, “ഇപ്പോള്‍ ദാവീദിന്‍റെ 
സ്വന്തക്കാര്‍ അവനെ വെറുക്കുന്നു. യിസ്രായേ 
ലൂകാര്‍ ദാവീദിനെ വളരെ വെറുക്കുന്നു. ഇനി 
ദാവീദ്‌ എക്കാലവും എന്നെ സേവിക്കും.” 




















305 


ഫെലിസ്ത്യർ യുദ്ധത്തിനൊരുങ്ങുന്നു 
പിന്നീട ഫെലിസ്ത്യര്‍ യിസ്ധ്രായേലു 
28 കാർക്കെതിരെ സൈന്യത്തെ സംഘടി 
പ്പിച്ചു. ആഖീശ്‌ ദാവീദിനോടു പറഞ്ഞു, 
“യിസ്രായേലിനെതിരെയുള്ള യുദ്ധത്തില്‍ 
നീയും നിന്‍െറയാളുകളും എന്നോടൊപ്പം വര 
ണം. മനസ്സിലായില്ലേ?” 
ദാവീദ, മറുപടി പറഞ്ഞു, “തീര്‍ച്ചയായും! 
അപ്പോള്‍ എനിക്കെന്തു ചെയ്യാനാകുമെന്നു 
അങ്ങയ്ക്കു നേരിട്ടു കാണാം!” 
ആഖീശു പറഞ്ഞു, “കൊള്ളാം. ഞാന്‍ നിന്നെ 
എനെറെ അംഗരക്ഷകനാക്കും. നീ എക്കാലവും 
എന്നെ സംരക്ഷിക്കണം.” 





ശൌലും ഏന്‍ദോരിലെ സ്ത്രീയും 

ശമൂവേല്‍ മരിച്ചു. ശമൂവേലിന്‍െറെ മരണ 
ത്തില്‍ യിസ്രായേലുകാരെല്ലാം ദുഃഖിച്ചു. 
അവര്‍ ശമൂവേലിനെ അവന്‍െറ സ്വന്തം സ്ഥല 
മായ രാമയില്‍ സംസ്കരിച്ചു. മുമ്പ്‌ ശൌല്‍ 
വെളിച്ചപ്പാടന്മാരെയും ഭാവി പറയുന്നവ 
രെയും യിസന്രായേലില്‍നിന്നും തുരത്തിയി 
രുന്നു. 

“ഫെലിസ്ത്യർ യുദ്ധത്തിനൊരുങ്ങി. അവര്‍ 
ശൂനേമിലെത്തി അവിടെ പാളയമടിച്ചു. 
ശൌല്‍ യിസ്രായേലുകാരെ മൂഴുവന്‍ സംഘ 
ടിപ്പിക്കുകയും ഗില്‍ബോവയില്‍ പാളയമടി 
ക്കുകയും ചെയ്തു. $ഫെലിസ്ത്യസേനയെ 
കണ്ട ശൌല്‍ വല്ലാതെ ഭയന്നു. അവന്‍െറ 
ഹൃദയം പേടികൊണ്ടു തുടിച്ചു. ശൌല്‍ യഹോ 
വയോടു പ്രാര്‍ത്ഥിച്ചുവെങ്കിലും അവന്‍െറ 
പ്രാര്‍ത്ഥനയ്ക്കു ദൈവം മറുപടിയൊന്നും 
നല്‍കിയില്ല. ദൈവം ശൌലിനോടു സ്വപ്ന 
ത്തില്‍ സംസാരിച്ചുമില്ല. അവനൊരു മറുപടി 
നല്‍കാന്‍ ഉനറീമും ഉപയോഗിച്ചില്ല. ശൌലി 
നോടു സംസാരിക്കാന്‍ ദൈവം പ്രവാചകന്മാ 
രെയും ഉപയോഗിച്ചില്ല. അവസാനം ശൌല്‍ 
തന്‍െറ ഉദ്യോഗസ്ഥന്മാരോടു പറഞ്ഞു, 
“എനിക്കു ഒരു വെളിച്ചപ്പാടത്തിയെ കണ്ടു 
പിടിച്ചു തരിക. ഈ യുദ്ധത്തിന്‍റെ ഫലമെ 
ന്തായിരിക്കുമെന്ന്‌ എനിക്കു അവളോടു ചോദി 
ച്ചറിയാമല്ലോ.” 

അവന്‍െറ ഉദ്യോഗസ്ഥന്മാര്‍ മറുപടി പറ 
ഞ്ഞു. “ഏന്‍ദോരില്‍ ഒരു വെളിച്ചപ്പാടത്തി 
യാണ്ട്‌.” 

തന്നെ ആരും തിരിച്ചറിയാതിരിക്കാന്‍ 
ശൌല്‍ വൃത്യസ്ത വസ്ത്രങ്ങള്‍ ധരിച്ചു. ആ 
രാത്രിയില്‍ ശൌലും അവന്‍െറ രണ്ട്‌ ആളുകളും 
ആ സ്ത്രീയെ കാണാന്‍ പോയി. ശൌല്‍ അവ 
ളോടു പറഞ്ഞു, “ഭാവിയിലെന്താണു സംഭവി 
ക്കുക എന്നു പറയുന്നതിന്‌ മരിച്ച ഒരാളുടെ 
ആത്മാവിനെ നീ കൊണ്ടുവരണം. ഞാന്‍ നിര്‍ 
ദ്ദേശിക്കുന്നവന്‍െറ ആത്മാവിനെ നീ വരുത്ത 
ണം.” എന്നാല്‍ അവള്‍ ശൌലിനോടു പറ 
ഞ്ഞു, “ശൌല്‍ ചെയ്തതെന്താണെന്നു നിനക്ക 
റിയില്ലേ! യിസ്രായേലില്‍നിന്നും അവനെല്ലാ 
വെളിച്ചപ്പാടന്മാരെയും ഭാവി പറയുന്നവരെ 
യും പുറത്താക്കി. നീ എന്നെ ചതിച്ചു കൊല്ലാ 
നാണു ശ്രമിക്കുന്നത്‌.” 

104 ശൌല്‍ യഹോവയുടെ നാമത്തില്‍ ആ 
സ്ത്രീയ്ക്ക്‌ ഒരു വാഗ്ദാനം ചെയ്തു. അവന്‍ 
പറഞ്ഞു, “യഹോവ ജീവിച്ചിരിക്കുന്നതു 
പോലെ സത്യമായും അങ്ങനെ ചെയ്യുന്നതു 
കൊണ്ട്‌ നീ ശിക്ഷിക്കപ്പെടുകയില്ല.” 1അവള്‍ 
ചോദിച്ചു, “ആരെയാണു ഞാന്‍ നിനക്കു 




















1 ശമൂവേല്‍ 28:1-22 


വേണ്ടി കൊണ്ടുവരേണ്ടത്‌? "ശൌല്‍ പറഞ്ഞു, 
“ശമൂവേലിനെ കൊണ്ടുവരിക.” 1അങ്ങനെ 
സംഭവിക്കുകയും ചെയ്തു! ശമൂവേലിനെ 
കണ്ട്‌ അവള്‍ നിലവിളിച്ചു. അവള്‍ ശൌലി 
നോടു പറഞ്ഞു, “നീയെന്നെ വഞ്ചിച്ചിരിക്കു 
ന്നു! നീ ശൌലാണ്‌.” രാജാവ്‌ സ്ത്രീയോടു 
പറഞ്ഞു, “ഭയപ്പെടരുത്‌! നീയെന്താണു കാണു 
ന്നത്‌?” 

അവള്‍ പറഞ്ഞു, “നിലത്തുനിന്ന്‌ ഒരാത്മാവ്‌ 
ഉയര്‍ന്നു വരുന്നതു ഞാന്‍ കാണുന്നു.” 4 ശൌല്‍ 
ചോദിച്ചു, “അവന്‍ എന്തുപോലെയാണിരി 
ക്കുന്നത്‌?” അവള്‍ മറുപടി പറഞ്ഞു, “ഒരു 
വിശേഷ നീളന്‍കുപ്പായമണിഞ്ഞ വയസ്സനെ 
പ്പോലെ.” അനന്തരം അത്‌ ശമൂവേലായിരുന്നു 
വെന്ന്‌ ശൌലിനു മനസ്സിലായി. ശൌല്‍ നമ 
സ്കരിച്ചു. അവന്‍െറ മുഖം നിലത്തു സ്പര്‍ 
ശിച്ചു. ശമൂവേല്‍ ശൌലിനോടു ചോദിച്ചു, 
“നീയെന്തിനാണെന്നെ കഷ്ടപ്പെടുത്തിയത്‌? 
നീയെന്തിനാണ്‌ എന്നെ re 
യത്‌?” 

ശൌല്‍ മറുപടി പറഞ്ഞു, “ഞാനാകെ കൂഴ 
പത്തിലാണ്‌! ഫെലിസ്ത്ൃര്‍ എനിക്കെതിരെ 
യുദ്ധത്തിനു വന്നിരിക്കുന്നു. ദൈവം എന്നെ 
കൈവെടിയുകയും ചെയ്തിരിക്കുന്നു. ദൈവം 
ഇനിയെന്നോടു മറുപടി പറയില്ല. എന്നോട്‌ 
മറുപടി പറയാന്‍ അവന്‍ പ്രവാചകന്മാ 
രെയോ സ്വപ്നങ്ങളെയോ ഉപയോഗിക്കുന്നു 
മില്ല. അതിനാലാണ്‌ ഞാന്‍ അങ്ങയെ വിളി 
ചത്‌. എന്തു ചെയ്യണമെന്ന്‌ അങ്ങ്‌ എന്നെ 
ഉപദേശിക്കണം!” 

16ശമൂവേല്‍ പറഞ്ഞു, “യഹോവ നിന്നെ 
കൈവിട്ടു. ദാവീദാകട്ടെ നിന്‍റെ അയല്‍ക്കാര 
നോടൊപ്പവുമാണ്‌. അതുകൊണ്ട്‌ നീയെന്തിനാ 
ണെന്നെ ബുദ്ധിമുട്ടിക്കുന്നത്‌? 17തന്‍െറ താല്പര്യ 
ങ്ങള്‍ നിന്നോടു പറയാന്‍ യഹോവ എന്നെ 
ഉപയോഗിച്ചിട്ടുട്‌. യഹോവ ചെയ്യുമെന്നു 
പറഞ്ഞതു പോലെ ചെയ്യുകയാണിപ്പോള്‍. 
യഹോവ നിന്നില്‍നിന്നും രാജ്യം വലിക്കുക 
യാണ്‌. രാജ്യം നിന്‍െറ അയല്‍ക്കാരില്‍ ഒരുവന്‍ 
യഹോവ നല്‍കാന്‍ പോവുകയാണ്‌. ദാവീദാ 
ണ്‌ ആ അയല്‍ക്കാരന്‍. 18നീ യഹോവയെ 
അനുസരിച്ചില്ല. നീ അമാലേക്യരെ നശിപ്പിക്കു 
കയോ അവരോടു യഹോവ എത്രമാത്രം 
കോപിച്ചിട്ടുണ്ടെന്ന്‌ അവരെ ബോദ്ധ്യപ്പെടു 
ത്തുകയോ ചെയ്തില്ല. അതുകൊണ്ടാണ്‌ 
യഹോവയിന്ന്‌ നിന്നോടിങ്ങനെ ചെയ്യുന്നത്‌. 
19ഇന്ന്‌ യിസ്രായേല്‍സേനയേയും നിന്നെയും 
തോല്ലിക്കാന്‍ യഹോവ ഫെലിസ്ത്യരെ അനു 
വദിക്കും. നാളെ നീയും നിന്‍െറ പുത്രന്മാരും 
ഇവിടെ എന്നോടൊപ്പമാകും!” 

27 ശൌല്‍ വേഗത്തില്‍ തറയില്‍ വീഴുകയും 
അവിടെ കിടക്കുകയും ചെയ്തു. ശമൂവേല്‍ 
പറഞ്ഞ കാര്യങ്ങള്‍ കൊണ്ട്‌ ശൌല്‍ വളരെ 
ഭയന്നിരുന്നു. ആ രാത്രിയും പകലും ഒന്നും 
കഴിക്കാത്തതുകൊണ്ട്‌ ശൌല്‍ വളരെ ക്ഷീണിത 
നായിരുന്നു. 

2ആ സ്ത്രീ ശൌലിനന്‍െറയടുത്തു വന്നു. 
ശൌല്‍ യഥാര്‍ത്ഥത്തില്‍ ഭയന്നിരുന്നുവെന്ന്‌ 
അവള്‍ മനസ്സിലാക്കി. അവള്‍ പറഞ്ഞു, 
“നോക്കൂ, ഞാന്‍ അങ്ങയുടെ ഭൃത്യ. ഞാന്‍ അങ്ങ 
യെ അനുസരിച്ചു. എന്‍െറ ജീവന്‍ പണയം 
വച്ചും അങ്ങ്‌ ആവശ്യപ്പെട്ടതു ഞാന്‍ ചെയ്തു. 
മാഇനി ദയവായി ഞാന്‍ പറയുന്നതു കേട്ടാ 
ലും. ഞാന്‍ അങ്ങയ്ക്കു കുറച്ച ആഹാരം നല്‍ക 























1 ശമൂവേല്‍ 28:23-30:8 


ട്ടെ. അങ്ങ്‌ അതു തിന്നണം. അപ്പോള്‍ അങ്ങ 
യുടെ വഴിക്കു നീങ്ങാന്‍ അങ്ങയ്ക്ക്‌ മതിയായ 
ശക്തി ലഭിക്കും.” 

23എന്നാല്‍ ശൌല്‍ അതു നിരസിച്ചു അവന്‍ 
പറഞ്ഞു, “ഞാന്‍ ഭക്ഷിക്കില്ല.” ശൌലിന്‍െറ 
ഉദ്യോഗസ്ഥന്മാര്‍ അവളോടു ചേര്‍ന്ന്‌ ആഹാരം 
കുഴിക്കാന്‍ അവനെ നിര്‍ബന്ധിച്ചു. ഒടുവില്‍ 
ശൌല്‍ അവര്‍ പറഞ്ഞതു കേട്ടു. അവന്‍ നില 
ത്തുനിന്നും എഴുന്നേറ്റ്‌ കട്ടിലിലിരുന്നു. 24ആ 
സ്ത്രീയുടെ വീട്ടില്‍ ഒരു കൊഴുത്തകാളക്കുട്ടി 
യുണ്ടായിരുന്നു. അവള്‍ വേഗം കാളക്കുട്ടിയെ 
കൊന്നു. അവള്‍ കുറച്ചു മാവെടുത്തു കൈയില്‍ 
വെച്ച്‌ പരത്തി. എന്നിട്ടവള്‍ പുളിമാവു 
ചേര്‍ക്കാത്ത അപ്പമുണ്ടാക്കി. അവള്‍ ഭക്ഷണം 
ശൌലിന്‍െറയും ഉദ്യോഗസ്ഥന്മാരുടെയും 
മുമ്പില്‍ വയ്ക്കുകയും ചെയ്തു. ശൌലും അവ 
ന്‍െറ ഉദ്യോഗസ്ഥന്മാരും ഭക്ഷിച്ചു. ആ രാത്രിയി 
ല്‍ത്തന്നെ അവരെഴുന്നേറ്റ്‌ അവിടം വിടുകയും 
ചെയ്തു. 





“ദാവീദ്‌ ഞങ്ങളോടൊപ്പം വരരുത്‌!” 
79 ഫെലിസ്ത്യർ തങ്ങളുടെ ഭടന്മാരെ മുഴു 
വന്‍ അഫേക്കില്‍ സംഘടിപ്പിച്ചു. 


306 


അംഗീകരിക്കുന്നില്ല. സമാധാനത്തില്‍ മടങ്ങി 
പോവുക. ഫെലിസ്ത്ൃഭരണാധിപന്മാര്‍ക്കെ 
തിരായി ഒന്നും ചെയ്യരുത്‌.” 

ദാവീദു ചോദിച്ചു, “ഞാന്‍ എന്തു തെറ്റാണു 
ചെയ്തത്‌? ഞാന്‍ അങ്ങയുടെ അടുത്തു വന്നതു 
മുതല്‍ ഇപ്പോള്‍ വരെ ഞാന്‍ എന്തു തിന്മ 
യാണു ചെയ്തത്‌? എന്‍െറ രാജാവാകുന്ന 
യഹോവയ്ക്കുവേണ്ടി ശത്രുക്കളെ നേരിടാന്‍ 
അങ്ങ്‌ എന്തുകൊണ്ടാണ്‌ എന്നെ അനുവദിക്കാ 

4ആഖീശ മറുപടി പറഞ്ഞു, “നീയൊരു നല്ല 
മനുഷ്യനാണെന്നെനിക്കറിയാം. നീ ദൈവത്തി 
ന്‍െറ ഒരു ദുതനെപ്പോലെയാണ്‌. പക്ഷേ ഫെലി 
സ്ത്യനായകന്മാര്‍ 'ദാവീദ്‌ നമ്മോടൊപ്പം യുദ്ധ 
ത്തിനു വരേണ്ട” എന്ന്‌ ഇപ്പോഴും പറയുന്നു. 
10അതിരാവിലെ തന്നെ നീയും നിന്‍െറയാളുക 
ളും മടങ്ങിപ്പോകണം. ഞാന്‍ നിങ്ങള്‍ക്കു തന്ന 
നഗരത്തിലേക്കു മടങ്ങുക. നായകന്മാര്‍ നിന്നെ 
പ്പറ്റി പറയുന്ന തിന്മകളൊന്നും ചെവിക്കൊള്ള 
രുത്‌. നീ നല്ലവനാണ്‌. സൂര്യന്‍ ഉദിക്കുന്നതോടെ 
സ്ഥലം വിടുക.” 1അതിനാല്‍ ദാവീദും അവ 
നന്‍െറയാളുകളും അതിരാവിലെ തന്നെ എഴുന്നേ 
റ്‌ ഫെലിസ്ത്യരുടെ രാജ്യത്തേക്കുപോയി. ഫെ 
ലിസ്ത്യര്‍ യിസ്രെയേലിലേക്കു കയറിപ്പോവു 








യിന്രായേലുകാര്‍ യിസ്രെയേലില്‍ ഉള്ള ജല 
ധാരയ്ക്കടുത്തു പാളയമടിച്ചു. ഫെലിസ്ത്യ 
ഭരണാധികാരികള്‍ തങ്ങളുടെ ഭടശതങ്ങ 
ളോടും ഭടസഹസ്രങ്ങളോടുമൊപ്പം നീങ്ങുക 
യായിരുന്നു. ദാവീദും അവന്ററയാളുകളും 
ഏറ്റവും പിന്നില്‍ ആഖീശിനോടൊപ്പമായി 
രുന്നു നീങ്ങിക്കൊണ്ടിരുന്നത്‌. 
3ഫെലിസ്ത്ൃയനായകന്മാര്‍ ചോദിച്ചു, “ഈ 
എബ്രായര്‍ ഇവിടെ എന്താണു ചെയ്യുന്നത്‌?” 
ആഖീഗ്‌ ആ നായകന്മാരോടു പറഞ്ഞു, “ഇതാ 
ശൌലിന്‍െറെ ഉദ്യോഗസ്ഥന്മാരിലൊരുവനാ 
യിരുന്ന ദാവീദ്‌. വളരെക്കാലമായി ദാവീദ്‌ 
എന്നോടൊപ്പമാണ്‌. ശൌലിനെ വിട്ട എന്‍െറ 
യടുത്തു വന്നതിനുശേഷം അവനെ കുറ്റം പറയ 
ത്തക്കതായി ഞാന്‍ ഒന്നും കണ്ടിട്ടില്ല.” 

പക്ഷേ ഫെലിസ്ത്യനായകന്മാര്‍ക്ക്‌ ആഖീ 
ശിനോടു വളരെ ദേഷ്യമുണ്ടായി. അവര്‍ പറ 
ഞ്ഞു, “ദാവീദിനെ തിരിച്ചയയ്ക്കുക! അങ്ങ്‌ 
അവന്‌ കൊടുത്ത നഗരത്തിലേക്കു ദാവീദ്‌ 
മടങ്ങിപ്പോകണം. അവന്‍ ഞങ്ങളോടൊപ്പം 
യുദ്ധത്തിനു വരുവാ൯ പാടില്ല. അവന്‍ ഇവിടെ 
യുണ്ടായാല്‍ നമുക്ക്‌ നമ്മുടെ പാളയത്തില്‍ 
ത്തന്നെ ശത്രു എന്ന ഗതിയാകും. നമ്മുടെയാ 
ളുകളെ കൊന്ന്‌ അവന്‍ അവന്‍െറ രാജാവായ 
ശൌലിനെ സന്തോഷിപ്പിക്കും. ടയിസ്രായേലു 
കാര്‍ ഈ പാട്ടിലൂടെ, സ്തുതിക്കുന്ന അതേ 
യാളു തന്നെയാണ്‌ ദാവീദ്‌, 














“ശൌല്‍ ആയിരം ശത്രുക്കളെ കൊന്നു. 
എന്നാല്‍ ദാവീദ്‌ പതിനായിരം ശത്രുക്കളെ 
കൊന്നു!” 


അതിനാല്‍ ആഖീശ്‌ ദാവീദിനെ വിളിച്ചു 
പറഞ്ഞു, “യഹോവ ജീവിക്കുമ്പോലെ സത്യ 
മായും നീ എനിക്കു വിശ്വസ്തനാണ്‌. നീ 
എന്‍െറ സേനയില്‍ സേവനം അനുഷ്ഠിക്കുന്ന 
തില്‍ എനിക്കു സന്തോഷമേയുള്ളൂ. നീ എന്‍െറ 
യടുത്തു വന്നതിനുശേഷം നിന്നില്‍ ഞാനൊരു 
കുറ്റവും കണ്ടിട്ടില്ല. എന്നാല്‍ ഫെലിസ്ത്യ 
ഭരണാധിപന്മാര്‍ നിന്നെ ഒരു നല്ലവനായി 





കയും ചെയ്തു. 


അമാലേക്യര്‍ സിക്കാഗ്‌ ആക്രമിക്കുന്നു 
റം ദിവസം ദാവീദും അവന്‍െറ 
ആളുകളും സിക്ടാഗില്‍ എത്തി. അമാലേ 
ക്ൃര്‍ സിക്ഗാഗ്‌ ആക്രമിച്ചതായി അവര്‍ കണ്ടു. 
നെഗെബ്‌ പ്രദേശത്താണ്‌ അമാലേക്യര്‍ ആക്ര 
മണം നടത്തിയത്‌. അവര്‍ സിക്ടാഗിനെ ആക്ര 
മിക്കുകയും നഗരം ചുട്ടെരിക്കുകയും ചെയ്തു. 
മസിക്ശാഗിലെ സ്ത്രീകളെ അവര്‍ തടവുകാ 
രാക്കി. ചെറുപ്പക്കാരെയും വൃദ്ധരെയും അവര്‍ 
പിടികൂടി. ആരെയും അവര്‍ കൊന്നില്ല. അവ 
രെ പിടിച്ചു കൊണ്ടുപോവുകമാത്രം ചെയ്തു. 
ദാവീദും കൂട്ടരും സിക്കാഗിലെത്തിയപ്പോള്‍ 
നഗരം കത്തിയെരിയുന്നതായാണവര്‍ കണ്ടത്‌. 
അവരുടെ ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരും 
ഒക്കെ നഷ്‌ടപ്പെട്ടു. അമാലേക്യര്‍ അവരെയെ 
ല്ലാം പിടിച്ചുകൊണ്ടുപോയി. 4ഇനിയും കരയാ 
നാവാത്തത്ര ക്ഷീണിക്കുംവരെ ദാവീദും അവ 
ന്‍െറ സേനാംഗങ്ങളും ഉച്ചത്തില്‍ നിലവിളിച്ചു. 
ദാവീദിന്‍റെ ഭാര്യമാരായ യിസ്രെയേലുകാരി 
അഹിനോവം, കര്‍മ്മേലിലെ നാബാലിന്‍െറ 
വിധവയായ അബീഗയിൽ എന്നിവരെയും 
നഷ്ടപ്പെട്ടു. 
ഞങ്ങളുടെ മക്കളെ തടവുകാരായി പിടിച്ചു 
കൊണ്ടുപോയതില്‍ സേനാംഗങ്ങള്‍ മുഴുവനും 
ദുഃഖിക്കുകയും കോപിക്കുകയും ചെയ്തു. 
അവര്‍ ദാവീദിനെ കല്ലെറിഞ്ഞു കൊല്ലുന്നതി 
നെപ്പറ്റി സംസാരിക്കുകയായിരുന്നു. അത്‌ 
ദാവീദിനെ വളരെ ദൂ:ഖിതനാക്കി. എന്നാല്‍ 
ദാവീദ്‌ തന്‍െറ ദൈവമാകുന്ന യഹോവയില്‍ 
ശക്തി കണ്ടെത്തി. "ദാവീദ്‌ പുരോഹിതനായ 
അബ്യാഥാരിനോടു പറഞ്ഞു, “ഏഫോദ്‌ 
കൊണ്ടുവരൂ.” 
അനന്തരം ദാവീദ്‌ യഹോവയോടു പ്രാര്‍ 
ത്ഥിച്ചു, “ഞങ്ങളുടെ കുടുംബങ്ങളെ പിടിച്ചു 
കൊണ്ടുപോയവരെ ഞാന്‍ പിന്തുടരണമോ? 
ഞാനവരെ പിടിക്കുമോ?” യഹോവ മറുപടി 
പറഞ്ഞു, “അവരെ പിന്തുടരുക, നീ അവരെ 











307 


പിടിക്കും. നിങ്ങളുടെ കുടുംബങ്ങളെ നീ രക്ഷി 
ക്കും.” 


ദാവീദും കൂട്ടരും ഈജിപ്തില്‍നിന്നുള്ള 
അടിമകളെ കാണുന്നു 

610ദാവീദ്‌ തന്നോടൊപ്പമുള്ള അറുനൂറു 
പേരെയും കൂട്ടി ബെസോര്‍മലയിടുക്കിലേക്കു 
പോയി. അവന്‍റെ സംഘത്തിലെ ഇരുനൂറു 
പേര്‍ ആ സ്ഥലത്തു തങ്ങി. യാത്ര തുടരാനാവാ 
ത്ത്ര ക്ഷീണിതരും ദുര്‍ബ്ലരുമായതിനാലാണ്‌ 
അവര്‍ അവിടെ തങ്ങിയത്‌. അതിനാല്‍ ദാവീ 
ദും നാനൂറു പേരും അമാലേക്യരെ പിന്തുടര്‍ന്നു. 

വ്ദാവീദിന്‍െറെയാള്‍ക്കാര്‍ ഒരു വയലില്‍ ഒരു 
ഈജിപ്തുകാരനെ കണ്ടു. അവര്‍ അവനെ 
ദാവീദിന്‍െറയടുത്തേക്കു കൊണ്ടുപോയി. 
അവര്‍ അവന്‍ വെള്ളവും ഭക്ഷണവും കൊടു 
ത്തു. 12അവര്‍ ഈജിപ്തുകാരന്‍ ഒരു കഷണം 
അത്തിയടയും ഉണക്കമുന്തിരിക്കുലയും നല്‍കി. 
ഭക്ഷണം കഴിച്ചപ്പോള്‍ അവന്‍െറ ക്ഷീണം മാറി. 
കഴിഞ്ഞ മൂന്നു ദിനരാത്രങ്ങളില്‍ അവന്‍ ഒന്നും 
കഴിച്ചിരുന്നില്ല. 

ദാവീദ്‌ ഈജിപ്തുകാരനോടു ചോദിച്ചു, 
“ആരാണു നിന്‍െറ യജമാനന്‍? നീ എവിടെ 
നിന്നും വരുന്നു?” 

ഈജിപ്തുകാരന്‍ മറുപടി പറഞ്ഞു, “ഞാന്‍ 
ഒരു ഈജിപ്തുകാരനാണ്‌. ഒരു അമാലേക്യ 
നെറ അടിമയാണ്‌ ഞാന്‍. മൂന്ന്‌ ദിവസം മുമ്പ്‌ 
എനിക്കു രോഗം വരികയും യജമാനന്‍ എന്നെ 
ഉപേക്ഷിക്കുകയും ചെയ്തു. 14ക്രേത്യര്‍ ജീവി 
ക്കുന്ന നെഗെബ്‌ ഞങ്ങള്‍ ആക്രമിച്ചു. യെഹൂ 
ദയും കാലേബുകാര്‍ വസിക്കുന്ന നെഗെബും 
ഞങ്ങള്‍ ആക്രമിച്ചു. സിക്ടാഗും ഞങ്ങള്‍ കത്തി 
ചു.” 
വീര്‍ ഈജിപ്തുകാരനോടു ചോദിച്ചു, 
“ഞങ്ങളുടെ കുടുംബങ്ങളെ പിടിച്ചു കൊണ്ടു 
പോയവരുടെ അടുത്തേക്കു നീ ഞങ്ങളെ 
കൊണ്ടുപോകാമോ?” ഈജിപ്തുകാരന്‍ മറു 
പടി പറഞ്ഞു, “ദൈവസമക്ഷത്തില്‍ നിങ്ങള്‍ 
ഒരു വിശേഷവാഗ്ദാനം ചെയ്താല്‍ അവരെ 
കണ്ടെത്താന്‍ ഞാന്‍ നിങ്ങളെ സഹായിക്കാം. 
എന്നാല്‍ എന്നെ കൊല്ലുകയോ യജമാനനെ 
തിരിച്ചേല്ലിക്കുകയോ ചെയ്യില്ലെന്നു നിങ്ങള്‍ 
വാക്കു തരണം.” 




















ദാവീദ്‌ അമാലേക്യരെ തോല്ലിക്കുന്നു 

1ഈജിപ്തുകാരന്‍ ദാവീദിനെ അമാലേക്യ 
രുടെയടുത്തേക്കു കൊണ്ടുപോയി. അവര്‍ 
തിന്നും കുടിച്ചും ഒരു മൈതാനത്തിനു ചുറ്റും 
കിടക്കുകയായിരുന്നു. ഫെലിസ്ത്ൃരില്‍നിന്നും 
യെഹുദക്കാരില്‍നിന്നും തങ്ങള്‍ പിടിച്ചെടുത്ത 
സാധനങ്ങളുടെ പേരില്‍ അവര്‍ ആഹ്ലാദിക്കുക 
യായിരുന്നു. 17ദാവീദ്‌ അവരെ ആക്രമിക്കുകയും 
വധിക്കുകയും ചെയ്തു. സൂര്യോദയം മൂതല്‍ 
പിറ്റേന്ന്‌ സായാഹ്നംവരെ അവര്‍ ഏറ്റുമുട്ടി. 
ഒട്ടകപ്പുറത്തു കയറി ഓടിപ്പോയ നാനൂറു 
യുവാക്കളൊഴികെ അമാലേക്യരാരും അവശേ 
ഷിച്ചില്ല. 

18അമാലേക്യര്‍ പിടിച്ചുകൊണ്ടുപോയ 
തന്‍െറ രണ്ടു ഭാര്യമാര്‍ സഹിതം എല്ലാം ദാവീദ്‌ 
തിരിച്ചുപിടിച്ചു. ഒന്നും നഷ്‌ടപ്പെട്ടിരുന്നില്ല. 
മുഴുവന്‍ കുട്ടികളെയും വൃദ്ധരെയും അവര്‍ 








1 ശമൂവേല്‍ 30:9-31:3 


തിരികെ കൊണ്ടുവന്നു. 2ആടുകളെയും കന്നു 
കാലികളെയും മുഴുവന്‍ ദാവീദ്‌ കൊണ്ടുവന്നു. 
ദാവീദിന്‍റെ ആള്‍ക്കാര്‍ ഈ മൃഗങ്ങളെ മുമ്പേ 
നടത്തി. അവര്‍ പറഞ്ഞു, “അവ ദാവീദിന്‍െറ 
സമ്മാനമാണ്‌.” 


എല്ലാവര്‍ക്കും തുല്യ പങ്ക്‌ 

2ബെസോര്‍ മലയിടുക്കില്‍ തങ്ങിയിരുന്ന 
ഇരുനൂറു പേരുടെയടുത്ത്‌ ദാവീദ്‌ എത്തി. 
അവര്‍ ദാവീദിനെ പിന്തുടരാന്‍ കഴിയാത്ത 
ദുര്‍ബലരും ക്ഷീണിതരുമായിരുന്നു. അവര്‍ 
ദാവീദിനെയും അവനോടൊപ്പം പോയ ഭടന്മാ 
രെയും കാണാന്‍ ഇറങ്ങിവന്നു. ദാവീദും സൈ 
നയവും അടുത്തുവന്നപ്പോള്‍ ബെസോര്‍ മല 
യിടുക്കിലെ ജനങ്ങള്‍ അവരെ ആശംസിച്ചു. 
ദാവീദ്‌ അവരോടു കുശലമന്വേഷിച്ചു. 22ദാവീ 
ദിനോടൊപ്പം പോയവരില്‍ കുഴപ്പക്കാരായ 
ഏതാനും ദുഷ്ടന്മാരുണ്ടായിരുന്നു. ആ കുഴപ്പ 
ക്കാര്‍ പറഞ്ഞു, “ഈ ഇരുന്നൂറു പേര്‍ നമ്മോ 
ടൊപ്പം വന്നില്ല. അതിനാല്‍ നമ്മള്‍ അവര്‍ക്ക്‌ 
ഒന്നും കൊടുക്കേണ്ടതില്ല. അവര്‍ക്ക്‌ അവരുടെ 
ഭാര്യമാരെയും മക്കളേയും മാത്രമേ ലഭിക്കൂ.” 

ദാവീദ്‌ മറുപടി പറഞ്ഞു, “അരുത്‌ സഹോ 
ദരന്മാരേ, അങ്ങനെ ചെയ്യരുത്‌! യഹോവ നമു 
ക്കു നല്‍കിയതിനെപ്പറ്റി ചിന്തിക്കുക! നമ്മെ 
ആക്രമിച്ച ശത്രുവിനെ തോല്പിക്കാന്‍ യഹോവ 
നമ്മെ അനുവദിച്ചു. 24നിങ്ങള്‍ പറയുന്നത്‌ 
ആരും ശ്രദ്ധിക്കില്ല! സാമാനങ്ങളോടൊലപ്പം 
നിന്നവര്‍ക്കും യുദ്ധത്തില്‍ പോയവര്‍ക്കും തുല്യ 
സാധനങ്ങള്‍ നല്‍കണം. എല്ലാവര്‍ക്കും ഒരു 
പോലെ പങ്കുവയ്ക്കണം.” 25ദാവീദ്‌ ഇത്‌ 
യിസ്രായേലില്‍ ഒരു കല്പനയും നിയമവു 
മാക്കി. ഇന്നും ഈ നിയമം തുടരുന്നു. 

2ദാവീദ്‌ സിക്സാഗിലെത്തി. അനന്തരം 
അമാലേകൃരില്‍നിന്നും പിടിച്ചെടുത്ത സാധ 
നങ്ങളില്‍ കൂറേ അവന്‍ യെഹൂദയിലെ നേതാ 
ക്കളായ തന്‍െറ സുഹൃത്തുക്കള്‍ക്കയച്ചു കൊടു 
ത്തു. ദാവീദു പറഞ്ഞു, “യഹോവയുടെ ശത്രു 
ക്കളില്‍നിന്നും ഞാന്‍ എടുത്ത സാധനങ്ങളില്‍ 
നിന്നു നിങ്ങള്‍ക്കുള്ള സമ്മാനമാണ്‌ ഇവ.” 

2ദാവീദ്‌, ആ സാധനങ്ങളില്‍നിന്നും കുറെ 
ബേഥേല്‍, നെഗെബിലെ രാമോത്ത്‌, യാത്ഥീര്‍, 
28അരോവേര്‍, സിഫ്മോത്ത്‌, എസ്തെമോവാ, 
29രാഖാല്‍. യെരഹ്മേല്യരുടെയും കേനൃരുടെ 
യും നഗരങ്ങള്‍, 30ഹോര്‍മ്മാ, ബോര്‍ ആശാന്‍, 
അഥാക്ക, 31ഹെബ്രോന്‍ എന്നിവിടങ്ങളിലെ 
നേതാക്കള്‍ക്കും കൊടുത്തു. ദാവീദും കൂട്ടരും 
താമസിച്ച എല്ലാ സംഘങ്ങളിലെ നേതാക്കള്‍ 
ക്കും അവന്‍ ആ സാധനങ്ങളില്‍ കുറെ അയച്ചു 
കൊടുത്തു. 














ശൌലിന്‍െറ മരണം 

ഫെലിസ്ത്യർ യിസ്രായേലിനെതിരെ 
ot ce യിന്രായേലുകാര്‍ 
ഫെലിസ്ത്യരില്‍നിന്നും ഓടിപ്പോവുകയും 
ചെയ്തു. ഗില്‍ ബോവാപര്‍വ്ൃതത്തില്‍വച്ച്‌ 
അനേകം യിസ്രായേലുകാര്‍ കൊല്ലപ്പെട്ടു. 
2ഫെലിസ്ത്യര്‍ ശൌലിനോടും പൂത്രന്മാ 
രോടും കടുത്ത യുദ്ധം നടത്തി. ഫെലിസ്ത്യര്‍ 
ശൌലിനന്‍െറെ പുത്രന്മാരായ യോനാഥാന്‍, 
അബീനാദാബ്‌, മെല്‍ക്കീശൂവാ എന്നിവരെ 








കണ്ടെത്തി. തങ്ങളുടെ മക്കളെ മുഴുവന്‍ അവര്‍ 
കണ്ടെത്തി. അമാലേക്യര്‍ കൊണ്ടുപോയതെ 
ല്ലാം അവര്‍ കണ്ടെത്തി. ദാവീദ്‌ അവയെല്ലാം 


വധിച്ചു. 
3ശൌലിനെതിരെയുള്ള യുദ്ധം കൂടുതല്‍ 
കൂടുതല്‍ വഷളായി. വില്ലാളികള്‍ എയ്ത 


1 ശമൂവേല്‍ 31:4-13 


അമ്പുകളേറ്റ്‌ ശൌലിന്‌ വളരെ പരിക്കേറ്റു. 
തന്‍റെ ആയുധവാഹകനോടു ശൌല്‍ പറ 
ഞ്ഞു, “നിന്‍െറ വാളെടുത്ത്‌ എന്നെ വധിക്കുക. 
അപ്പോള്‍ വിദേശികള്‍ എന്നെ മുറിവേല്ലിച്ച്‌ 
പരിഹസിക്കുകയില്ലല്യോ?” എന്നാല്‍ 
ശൌലിന്‍റെറ ആയുധവാഹകന്‍ വിസമ്മ 
തിച്ചൂ. അയാള്‍ വല്ലാതെ ഭയന്നിരുന്നു. അതി 
നാല്‍ ശൌല്‍ സ്വന്തം വാളെടുത്തു സ്വയം 
മരിച്ചു. ആയുധവാഹക൯ ശൌല്‍ മരിച്ചതു 
കണ്ടു. അതിനാല്‍ അവനും സ്വന്തം വാളു 
കൊണ്ട്‌ ആത്മഹത്യ ചെയ്തു. ശൌലിനോടൊ 
പ്പം അവന്‍ അവിടെ മരിച്ചുവീണു. അങ്ങനെ, 
ശൌലും അവന്‍െറ മൂന്നു പുത്രന്മാരും ആയു 
ധവാഹകനും ഒരുമിച്ച്‌ അന്നു മരിച്ചു. 














ശൌലിന്‍െറ മരണത്തില്‍ ഫെലി 

സ്തൃര്‍ക്കു സന്തോഷം 
"താഴ്വരയുടെ മറുവശത്തുള്ള യിസ്രായേലു 
കാര്‍, തങ്ങളുടെയാളുകള്‍ യുദ്ധത്തില്‍ നിന്നും 
ഓടിപ്പോകുന്നതു കണ്ടു. ശൌലും പുത്രന്മാരും 
മരിച്ചത്‌ അവര്‍ കണ്ടു. അതിനാല്‍ ആ യിസ്രാ 
യേലുകാര്‍ തങ്ങളുടെ നഗരങ്ങള്‍ വിട്ട്‌ ഓടി 
പ്പോയി. അപ്പോള്‍ ഫെലിസ്ത്യര്‍ അവരുടെ 

നഗരങ്ങളില്‍ വന്നു താമസമാക്കി. 
“പിറ്റേന്ന്‌, മൃതദേഹങ്ങളില്‍നിന്നുള്ള സാധ 
നങ്ങളെടുക്കാ൯ന്‍ ഫെലിസ്ത്യർ മടങ്ങിപ്പോയി. 


308 


ഗില്‍ ബോവാപര്‍വ്വതത്തില്‍ ശൌലും മൂന്നു 
പുത്രന്മാരും മരിച്ചുകിടക്കുന്നത്‌ അവര്‍ കണ്ടു. 
$ഫെലിസ്ത്യര്‍ ശൌലിന്‍െറ തല വെട്ടിമാറ്റു 
കയും അവന്‍െറ ആയുധം എടുക്കുകയും 
ചെയ്തു. ആ വാര്‍ത്ത അവര്‍ ഫെലിസ്തൃര്‍ക്കി 
ടയിലും തങ്ങളുടെ വിഗ്രഹങ്ങളുടെ ആലയ 
ങ്ങളിലും എത്തിച്ചു. 14അവര്‍ ശൌലിന്‍െറ 
ആയുധം അസ്തോരെത്തിന്‍െറെ ദേവാലയ 
ത്തില്‍ വച്ചു. ഫെലിസ്ത്ൃര്‍ ശൌലിന്‍െറ 
ശരീരം ബേത്ത്‌-ശാനിലെ ചുമരില്‍ തൂക്കിയിടു 
കയും ചെയ്തു. 

1ഫെലിസ്ത്യര്‍ ശൌലിനോടു ചെയ്ത 
കാര്യങ്ങള്‍ ഗിലെയാദിലെ യാബേശ്നിവാ 
സികള്‍ കേട്ടു. 12അതിനാല്‍ യാബേശിലെ 
എല്ലാ ഭടന്മാരും ബേത്ത്‌-ശാനിലേക്കു പോയി. 
രാത്രി മുഴുവനും അവര്‍ നടന്നു! അനന്തരം 
അവര്‍ ശൌലിനന്‍െറെ ശരീരം ബേത്ത്‌-ശാനിലെ 
ഭിത്തിയില്‍നിന്നും എടുത്തു. ശൌലിനന്‍െറെ 
പുത്രന്മാരുടെ ശരീരങ്ങളും അവര്‍ ഇറക്കി. അന 
ന്തരം അവര്‍ ആ ശരീരങ്ങള്‍ യാബേശിലേക്കു 
കൊണ്ടുപോയി. അവിടെ യാബേശുകാര്‍ 
ശൌലിന്‍െറയും മൂന്നു പുത്രന്മാരുടെയും ശരീ 
രങ്ങള്‍ ദഹിപ്പിച്ചു. 13അനന്തരം അവര്‍ ശൌ 
ലിന്‍െറയും പുത്രന്മാരുടെയും അസ്ഥികള്‍ 
പെറുക്കി യാബേശിലെ മരച്ചുവട്ടില്‍ സംസ്ക 
രിച്ചു. അനന്തരം ഏഴു ദിവസം ഉപവസിച്ച്‌ 
യാബേശുകാര്‍ തങ്ങളുടെ ദു:ഖം പ്രകടിപ്പിച്ചു. 


























309 


2 ശമുവേല്‍ 


ശൌലിന്‍െറ മരണത്തെപ്പറ്റി 
ദാവീദ്‌ അറിയുന്നു 

അമാലേക്യരെ തോല്ലിച്ചതിനുശേഷം ദാവീദ്‌ 

സിക്ടാഗിലേക്കു മടങ്ങി. ശൌല്‍ കൊല്ലപ്പെട്ട 
യുടനെ ആയിരുന്നു അത്‌. ദാവീദ്‌ അവിടെ 
രണ്ടു ദിവസം തങ്ങി. അനന്തരം മൂന്നാം 
ദിവസം ഒരു യുവസൈനികന്‍ സിക്ടാഗിലേ 
ക്കു വന്നു. ശൌലിനന്‍െറെ പാളയത്തില്‍ നിന്നാ 
യിരുന്നു അയാള്‍ വന്നത്‌. അയാളുടെ വസ്ത്ര 
ങ്ങള്‍ കീറിയിരുന്നു. അയാളുടെ തലയില്‍ 
ചെളി പുരണ്ടുമിരുന്നു.* അയാള്‍ ദാവീദിന്‍െറ 
യടുത്തുവന്ന്‌ മുഖം നിലത്തമര്‍ത്തി നമസ്ക 
രിച്ചു. 

ദാവീദ്‌ അയാളോടു ചോദിച്ചു, “നീ എവിടെ 
നിന്നാണു വരുന്നത്‌?” അയാള്‍ ദാവീദിനോടു 
പറഞ്ഞു, “യിസ്രായേലുകാരുടെ പാളയത്തില്‍ 
നിന്നാണു ഞാന്‍ വരുന്നത്‌.” 4ദാവീദ്‌ അയാ 
ളോടു ചോദിച്ചു, “യുദ്ധത്തില്‍ ആരാണ്‌ ജയിച്ച 
തെന്ന്‌ ദയവായി എന്നോടു പറയൂ.”അയാള്‍ 
മറുപടി പറഞ്ഞു, “നമ്മുടെ ആള്‍ക്കാര്‍ യുദ്ധ 
രംഗത്തുനിന്നും ഓടിപ്പോയി. അനേകംപേര്‍ 
യുദ്ധഭൂമിയില്‍ വീണു മരിച്ചു. ശൌലും അവ 
നെറ പുത്രന്‍ യോനാഥാനും മരിച്ചു.” ദാവീദ്‌ 
ആ യുവസൈനികനോടു ചോദിച്ചു, “ശൌ 
ലും അവന്‍െറ പുത്രന്‍ യോനാഥാനും മരിച്ചു 
വെന്ന്‌ നിനക്കെങ്ങനെ അറിയാം?” 

യുവസൈനികന്‍ പറഞ്ഞു, “ഞാന്‍ ഗില്‍ 
ബോവാ മലയിലെത്താനിടയായി. ശൌല്‍ 
തന്‍െറ കുന്തത്തില്‍ ചാരി നില്‍ക്കുന്നത്‌ ഞാന്‍ 
കണ്ടു. ഫെലിസ്ത്യരുടെ തേരുകളും കുതിരപ്പ 
ടയാളികളും ശൌലിനോടടുത്തു കൊണ്ടിരുന്നു. 
"ശൌല്‍ പിന്തിരിഞ്ഞു നോക്കിയപ്പോള്‍ 
എന്നെ കണ്ടു. അയാള്‍ എന്നെ വിളിച്ചു. ഞാന്‍ 
വിളി കേട്ടു. “അപ്പോള്‍ ഞാന്‍ ആരാണെന്ന്‌ 
ശൌല്‍ എന്നോടു ചോദിച്ചു. ഒരു അമാലേക്യ 
നാണെന്നു ഞാനവനോടു പറഞ്ഞു. അ 
പ്പോള്‍ ശൌല്‍ പറഞ്ഞു, 'ദയവായി എന്നെ 
കൊല്ലൂ. എനിക്കു വല്ലാതെ മുറിവേറ്റിരിക്കുന്നു. 
മരണാസന്നനായിട്ടും ഞാന്‍ ചാകുന്നില്ല.” 10അ 
യാളുടെ മുറിവുകള്‍ കണ്ടപ്പോള്‍ അയാള്‍ 
മരണാസന്നനായി എന്ന്‌ എനിക്കു ബോധ്യ 
മായി. അതിനാല്‍ ഞാന്‍ അയാളെ വധിച്ചു. 
അനന്തരം ഞാന്‍ അയാളുടെ കിരീടവും കൈവ 
ളയും ഉരിയെടുത്തു. അത്‌ ഞാന്‍ അങ്ങയ്ക്കാ 
യി കൊണ്ടുവന്നിട്ടുണ്ട പ്രഭോ?” 

വതീവ്രദു:ഖം പ്രകടിപ്പിക്കുന്നതിന്‌ ദാവീദ്‌ 
തന്‍െറ വസ്ത്രങ്ങള്‍ വലിച്ചു കീറി. ദാവീദി 
നോടൊപ്പുമുണ്ടായിരുന്നവരും അങ്ങനെ തന്നെ 
ചെയ്തു. 12അവര്‍ വളരെ ദുഃഖിതരായി കര 
ഞ്ഞു. വൈകുന്നേരംവരെ അവരൊന്നും കഴി 
ച്ചില്ല. ശൌലിന്‍െറയും യോനാഥാന്‍െറയും മര 
ണത്തില്‍ അവര്‍ കരഞ്ഞു. യഹോവയുടെ കൊ 
പ്പപ്പെട്ട ജനതയ്ക്കും യിസ്രായേലിനും വേണ്ടി 























അയാളുടെ ... പുരണ്ടുമിരുന്നു അയാള്‍ വളരെ 
ദു:ഃഖിതനായിരുന്നുവെന്നാണിതു കാണിക്കുന്നത്‌. 


ദാവീദും അവനന്‍െറയാളുകളും കരഞ്ഞു. ശൌ 
ലും അയാളുടെ പുത്രന്‍ യോനാഥാനും അന 
വധി യിസ്ധരായേലുകാരും യുദ്ധത്തില്‍ മരിച്ചതു 
കൊണ്ടാണവര്‍ കരഞ്ഞത്‌. 





അമാലേക്യനെ വധിക്കാന്‍ ദാവീദു 
കല്ലിക്കുന്നു 

13അനന്തരം ശൌലിന്‍െറെ മരണവാര്‍ത്ത 
തന്നെ അറിയിച്ച ഭടനുമായി ദാവീദ്‌ സംസാ 
രിച്ചു. ദാവീദു ചോദിച്ചു, “നീ എവിടെ നിന്നാ 
ണു വരുന്നത്‌?” യുവഭടന്‍ മറുപടി പറഞ്ഞു, 
“ഞാനൊരു പരദേശിയുടെ പുത്രനാണ്‌. ഞാ 
നൊരു അമാലേക്യനാണ്‌.” 14ദാവീദ്‌ യുവഭട 
നോടു ചോദിച്ചു, “യഹോവയുടെ അഭിഷിക്ത 
രാജാവിനെ വധിക്കാന്‍ നിനക്കു ഭയമുണ്ടാകാ 
ഞ്ഞതെന്ത്‌?” 

151ദാവീദ്‌ അമാലേക്യനോടു തുടര്‍ന്നു പറ 
ഞ്ഞു, “നിന്‍െറ മരണത്തിനു നീ തന്നെ ഉത്തര 
വാദിയാകുന്നു. യഹോവയുടെ അഭിഷിക്ത 
രാജാവിനെ നീ വധിച്ചുവെന്ന നിന്‍െറ വാക്കു 
കള്‍ തന്നെ നീ കുറ്റവാളിയാണെന്നു തെളി 
യിക്കുന്നു.” അനന്തരം തന്‍െറ ഒരു യുവഭടനെ 
വിളിച്ചിട്ട്‌ അമാലേക്യനെ വധിക്കാന്‍ ദാവീദു 
കല്ലിച്ചു. അങ്ങനെ യിസ്രായേലുകാരനായ 
യുവാവ്‌ അമാലേക്യനെ വധിച്ചു. 








ശൌലിനെയും യോനാഥാനെയുംപറ്റി 
ദാവീദിന്‍െറ വിലാപഗാനം 

17ശൌലിനെയും അയാളുടെ പുത്രന്‍ യോനാ 
ഥാനെയും പറ്റി ദാവീദ്‌ ഒരു വിലാപഗാനം 
പാടി. യെഹൂദയിലെ ജനങ്ങളെ മൂഴുവന്‍ 
ആ ഗാനം പഠിപ്പിക്കുവാന്‍ ദാവീദ്‌ തന്‍െറയാളു 
കളോടു കല്ലിച്ചു. വില്ല്‌ എന്നാണ്‌ ഈ ഗാന 
ത്തിന്‍റെ പേര്‌. ശൂരന്മാരുടെ പുസ്തകത്തില്‍ 
ഇത്‌ എഴുതപ്പെടുിട്ടുണ്ട്‌. 

19“യിസ്രായേലേ, നിന്‍െറ സനന്ദര്യം മലക 
ളില്‍ നശിപ്പിക്കപ്പെട്ടു. ഓ! ആ വീരന്മാര്‍ 
എങ്ങനെ വീണു 2ആ വാര്‍ത്ത ഗത്തില്‍ പറയ 
രുത്‌. അസ്കെലോനിലെ തെരുവുകളില്‍ അതു 
വിളിച്ചു പറയരുത്‌. ആ ഫെലിസ്ത്യനഗര 
ങ്ങള്‍ സന്തോഷിക്കും! ആ പട്ടണങ്ങളിലെ വിദേ 
ശികള്‍ സന്തുഷ്ടരാകും. മീഗില്‍ബോവാപര്‍വ്വ 
തങ്ങള്‍ക്കുമേല്‍ മഴയോ മഞ്ഞോ വീഴാതിരി 
കട്ടെ. ആ വയലുകളില്‍നിന്നും വഴിപാടുക 
ളൊന്നും വരാതിരിക്കട്ടെ. വീരന്മാരുടെ പരിച 
കള്‍ അവിടെ തുരുമ്പിച്ചു. ഇല്ല, ശൌലിനന്‍െറെ 
പരിചയില്‍ എണ്ണയിട്ടില്ല. 2യോനാഥാന്‍െറ 
വില്ല്‌ അതിന്‍െറ പങ്കു ശത്രുക്കളെ വധിച്ചു. 
ശൌലിന്‍െറ വാള്‍ അതിന്‍െറ പങ്കിനെ വധി 
ച്ചു! മരിച്ചവരുടെ ദേഹത്തുനിന്നും അവര്‍ രക്തം 
ചിതറിച്ചു. ശക്തരുടെ മേദസ്റ്റിലേക്കു അവര്‍ 
വെട്ടി. 

2ശൌലും യോനാഥാനും ജീവിതത്തിലവര്‍ 
പരസ്പരം സ്നേഹിച്ചാഹറ്റാദിച്ചു. മരണത്തിനു 
പോലും അവരെ വേര്‍പെടുത്താനായില്ല! കഴു 























2 ശമൂവേല്‍ 1:24-2:21 


കന്മാരെക്കാള്‍ വേഗതയുള്ളവരായിരുന്നു 
അവര്‍. സിംഹങ്ങളെക്കാള്‍ കരുത്തരായിരുന്നു 
അവര്‍. 23യിസ്രായേല്‍പൂത്രിമാരേ, ശൌലിനു 
വേണ്ടി കരയുക. ശൌല്‍ നിങ്ങള്‍ക്കു മനോഹ 
രമായ ചുവന്ന വസ്ത്രങ്ങള്‍ തന്നു. നിങ്ങളുടെ 
വസ്ത്രങ്ങളിലവന്‍ സ്വര്‍ണ്ണ അലുക്കുകള്‍ പിടി 
പ്പിച്ചു. 

മയുദ്ധത്തില്‍ കരുത്തര്‍ വീണു. ഗില്‍ബോവ 
യുടെ കുന്നില്‍ യോനാഥാന്‍ മരിച്ചു. 

2 എറെ സഹോദരനായ യോനാഥാനേ, 
നിന്‍െറ നഷ്ടം എനിക്കെത്ര വലുതാണ്‌! 
നിന്നോടൊപ്പമുള്ള ജീവിതം ഞാനത്രമാത്രം ആ 
സ്വദിച്ചു. നിനക്കെന്നോടുണ്ടായിരുന്ന സ്നേ 
ഹം സ്ത്രീകളുടെ സ്നേഹത്തെക്കാള്‍ വലുതാ 





310 


പുത്രനായ ഈശ്ബോശെത്തിനെ അബ്നേര്‍ 
മഹനയീമിലേക്കു കൊണ്ടുപോവുകയും 9അവ 
നെ ഗിലെയാദ്‌, ആശേര്‍, യ്െസ്രീല്‍, എഫ്രയീം, 
ബെന്യാമീന്‍ എന്നിവരുടെയും മുഴുവന്‍ 
യിസ്രായേലുകാരുടെയും രാജാവാക്കുകയും 
ചെയ്തു. 

10ഈശ്‌ ബോശെത്ത്‌ ശൌലിന്‍െറ പുത്രനാ 
യിരുന്നു. യിസ്രായേലിനുമേല്‍ ഭരണമാരംഭിക്കു 
മ്പോള്‍ ഈള്‍-ബോശെത്തിന്‌ നാല്പതു വയസ്സാ 
യിരുന്നു. അവന്‍ രണ്ടു വര്‍ഷക്കാലം ഭരിച്ചു. 
എന്നാല്‍ യെഹൂദാഗോത്രക്കാര്‍ ദാവീദിനെയാ 
ണു പിന്തുടര്‍ന്നത്‌. 1ഹെബ്രോനിലെ രാജാവാ 
യിരുന്നു ദാവീദ്‌. ഏഴു വര്‍ഷവും ആറു മാസ 
വും ദാവീദ്‌ യെഹുദാഗോരത്രക്കാരെ ഭരിച്ചു. 











യിരുന്നു. ??കരുത്തര്‍ യുദ്ധത്തില്‍ വീണു. യൂ 
ദ്ധോപകരണങ്ങള്‍ നശിച്ചു.” 


ദാവീദും സംഘവും ഹെബ്രോ 
നിലേക്കു നീങ്ങുന്നു 

പിന്നീട ദാവീദ്‌ യഹോവയുടെ ഉപദേശ 

മാരാഞ്ഞു. ദാവീദു ചോദിച്ചു, “യെഹൂദ്യ 
യിലെ ഏതെങ്കിലും നഗരത്തിലേക്കു ഞാന്‍ 
പോകണോ?” 

യഹോവ ദാവീദിനോടു പറഞ്ഞു, “വേണം, 
പോകൂ .”ദാവീദു ചോദിച്ചു, “ഞാനെങ്ങോട്ടാ 
ണു പോകേണ്ടത്‌?” യഹോവ മറുപടി പറഞ്ഞു, 
“ഹെബ്രോനിലേക്ക്‌.” 

2അതിനാല്‍ ദാവീദും അയാളുടെ രണ്ടു ഭാര്യ 
മാരും ഹെബ്രോനിലേക്കു നീങ്ങി. (യിസ്രെയേ 
ല്‍ക്കാരിയായ അഹീനോവാമും കര്‍മ്മേലുകാര 
നായ നാബാലിന്‍െറ വിധവ അബീഗയിലു 
മായിരുന്നു അയാളുടെ ഭാര്യമാര്‍.) തന്‍െറ ജന 
ങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും ദാവീദ്‌ 
കൊണ്ടുവന്നു. ഹെബ്രോനിലും സമീപ നഗര 
ങ്ങളിലുമായി അവര്‍ തങ്ങളുടെ ഭവനങ്ങള്‍ 
പ ണിതു. 


യാബേശുകാരോട്‌ ദാവീദ്‌ നന്ദി പറയുന്നു 
ദ്യെഹുദാപുരുഷന്മാര്‍ ഹെബ്രോനിലേക്കു 
വരികയും ദാവീദിനെ യെഹൂദയിലെ രാജാ 
വായി അഭിഷേകം ചെയ്യുകയും ചെയ്തു. അന 
ന്തരം അവര്‍ ദാവീദിനോടു പറഞ്ഞു, “യാബേ 
ശ്-ഗിലെയാദുകാര്‍ ശൌലിനെ സംസ്കരിച്ചു.” 
ട്യാബേശ്‌ -ഗിലെയാദുകാരുടെയടുത്തേക്കു 
ദാവീദ്‌ ദൂതന്മാരെ അയച്ചു. ആ ദൂതന്മാര്‍ 
യാബേശുകാരോടു പറഞ്ഞു, “നിങ്ങളെ 
യഹോവ അനുഗ്രഹിക്കട്ടെ. എന്തെന്നാല്‍ നി 
ങ്ങള്‍ നിങ്ങളുടെ യജമാനനായ ശൌലിനോട്‌ 
അവന്‍െറ ചാരം * സംസ്കരിക്കുക വഴി ദയകാ 
ട്ടിയിരിക്കുന്നു. യഹോവ നിങ്ങളോട്‌ കാരുണ്യ 
വാനും വിശ്വസ്തനുമായിരിക്കട്ടെ. ഞാനും 
നിങ്ങളോട്‌ കരുണയോടെ പെരുമാറും. 7ഇ 
പ്പോള്‍ കരുത്തരും ധൈര്യശാലികളുമായിരി 
ക്കുക. നിങ്ങളുടെ യജമാനനായ ശൌല്‍ മരണ 
മടഞ്ഞു. എന്നാല്‍ യെഹൂദയുടെ കൂടുംബം 
അവരുടെ രാജാവാകാന്‍ എന്നെ അഭിഷേകം 


ke 


ചെയ്തിരിക്കുകയാണ്‌. 





ഈശ്ബോശെത്ത്‌ രാജാവാകുന്നു 
8നേരിന്‍െറ പുത്രനായ അബ്നേര്‍ ശൌലി 
ന്‍െറ സേനാനായകനായിരുന്നു. ശൌലിന്‍െറ 





അവന്‍െറ ചാരം ശൌലിന്‍െറയും യോനാഥാനന്‍െറെ 
യും ശവ ശരീരങ്ങള്‍ ദഹിപ്പിച്ചു. 1 ശമൂ. 31:12 
കാണുക. 





മാരകമായ പോരാട്ടം 
12നേരിന്‍െറ പുത്രനായ അബ്നേരും ശൌലി 
ന്‍െറ പുത്രനായ ഈള്‍ശ്ബോശെത്തിനന്‍െറ ഉദ്യോ 
ഗസ്ഥന്മാരും മഹനയീം വിട്ട്‌ ഗിബെയോനി 
ലേക്കു പോയി. 13സെരുയയുടെ പുത്രനായ 
യോവാബും ദാവീദിന്‍റെ ഉദ്യോഗസ്ഥന്മാരും 
ഗിബെയോനിലേക്കു പോയി. ഗിബെയോനി 
ലെ കുളത്തിനടുത്തുവച്ച്‌ അവര്‍ അബ്നേരി 
നെയും ഈശ്ബോശെത്തിന്‍െറ ഉദ്യോഗസ്ഥ 
ന്മാരെയും കണ്ടുമുട്ടി. അബ്നേരിന്‍െറ സംഘം 
കുളത്തിന്‍റെ ഒരു വശത്തിരുന്നു. യോവാബി 
ന്‍െറ സംഘം കുളത്തിന്‍െറ മറുവശത്തും. 
14അബ്നേര്‍ യോവാബിനോടു പറഞ്ഞു, 
“നമുക്ക്‌ നമ്മുടെ യുവഭടന്മാരെക്കൊണ്ട്‌ ഒരു 
മത്സരം ” യോവാബു പറഞ്ഞു, “ശരി, 














നടത്താം. 
നമുക്കൊരു പോരാടും നടത്താം.” 

15അതിനാല്‍ യുവഭടന്മാര്‍ എഴുന്നേറ്റു. രണ്ടു 
സംഘവും പോരാട്ടത്തിനുള്ള തങ്ങളുടെയാളു 
കളെ എണ്ണി. ശൌലിനന്‍െറ പുത്രനായ ഈശ്‌ 
ബോശെത്തിനു വേണ്ടി പോരാടാന്‍ ബെന്യാ 
മീന്റെ ഗോത്രക്കാരായ പന്ത്രണ്ടുപേരെ അവന്‍ 
തെരഞ്ഞെടുത്തു. 1 ഓരോരുത്തരും തന്‍െറ ശത്രു 
വിറ തലയില്‍ പിടികൂടുകയും അവന്‍െറ 
പാര്‍ശ്വത്തില്‍ തന്‍െറ വാളുകൊണ്ട്‌ കുത്തു 
കയും ചെയ്തു. അതിനാല്‍ അവരെല്ലാം ഒരു 
മിച്ചു നിലംപതിച്ചു. അതിനാലാണ്‌ ആ സ്ഥലം 
“മൂര്‍ച്ചയുള്ളകത്തിയുടെ നിലം” എന്നറിയപ്പെ 
ടുന്നത്‌. ഗിബെയോനിലാണ്‌ ആ സ്ഥലം. 





അബ്നേര്‍ അസാഹേലിനെ 
വധിക്കുന്നു 

17അനന്തരം പോരാട്ടം ഭീകരമായൊരു യുദ്ധ 
മായിത്തീര്‍ന്നു. അന്ന്‌ ദാവീദിന്‍റെ ഭടന്മാര്‍ 
അബ്നേരിനെയും യിസ്രായേലുകാരെയും 
Ee pogo 18സെരൂയയ്ക്ക്‌ യോവാബ്‌, 
അബീശായി, അസാഹേല്‍ എന്നിങ്ങനെ മൂന്നു 
പുത്രന്മാരുണ്ടായിരുന്നു. അസാഹേല്‍ വേഗത 
യുള്ള ഒരു ഓട്ടക്കാരനായിരുന്നു. ഒരു കാട്ടുമാ 
നിന്‍െറയത്ര വേഗമുണ്ടായിരുന്നു അസാഹേ 
ലിന്‌. 19അസാഹേല്‍ നേരെ അബ്നേരിന്‍െറയ 
ടുത്തേക്കു ഓടിച്ചെല്പുകയും അയാളെ ഓടി 
ക്കാന്‍ തുടങ്ങുകയും ചെയ്തു. 274അബ്നേര്‍ 
തിരിഞ്ഞു നോക്കി ചോദിച്ചു, “നീയാണോ 
അസാഹേല്‍?” അസാഹേല്‍ പറഞ്ഞു, “അതെ, 
ഞാന്‍തന്നെ.” 

2അസാഹേലിനെ മുറവേല്ലിക്കണമെന്ന്‌ 
അബ്നേരിനാഗ്രഹമില്ലായിരുന്നു. അതിനാല്‍ 
അബ്നേര്‍ അസാഹേലിനോടു പറഞ്ഞു, 











311 


“എന്നെ ഓടിക്കുന്നതു നിര്‍ത്തിയിട്ട യുവഭട 
ന്മാരിലൊരാളുടെ പിന്നാലെ പോവുക. നിന 
ക്കു അനായാസം അവന്‍െറ പടച്ചട്ട പിടിച്ചെ 
ടുക്കാം.” എന്നാല്‍ അസാഹേല്‍ അതിനു വിസ 
മ്മതിച്ചു. 

2അബ്നേര്‍ അസാഹേലിനോടു വീണ്ടും 
പറഞ്ഞു, “എന്നെ ഓടിക്കുന്നത്‌ നിര്‍ത്തൂ. അല്ലെ 
ങ്കില്‍ എനിക്ക്‌ നിന്നെ കൊല്ലേണ്ടിവരും. അപ്പോ 
ളെനിക്കു നിന്‍റെ സഹോദരന്‍ യോവാ 
ബിനന്‍െറ മുഖത്തു നോക്കാനാവില്ല.” 22എന്നാല്‍ 
അസാഹേല്‍ അബ്നേരിനെ ഓടിക്കുന്നതവ 
സാനിച്ചിച്ചില്ല. അതിനാല്‍ അബ്നേര്‍ തന്‍െറ 
കുന്തത്തിന്‍െറ പിന്നറ്റം അസാഹേലിന്‍െറ വയ 
റ്റില്‍ കുത്തിക്കയറ്റി. കുന്തം അസാഹേലിനന്‍െറ 
വയറ്റില്‍ ആഴത്തില്‍ തുളച്ചുകയറി അയാളുടെ 
പുറത്തുകൂടി വെളിയില്‍ വന്നു. അസാഹേല്‍ 
അവിടെവച്ചു തന്നെ മരിച്ചു. 











യോവാബും അബീശായിയും 
അബ്നേരിനെ പിന്തുടരുന്നു 

അസാഹേലിനന്‍െറ ശരീരം നിലത്തു കിടന്നു. 
ആ വഴി ഓടിപ്പോയവരൊക്കെ അസാഹേലി 
നെറ മൃതദേഹം കാണാനായി നിന്നു. 4എ 
ന്നാല്‍ യോവാബും അബീശായിയും അബ്നേ 
രിനെ ഓടിച്ചു. അവര്‍ ഗിബെയോന്‍മരുഭൂമി 
യിലേക്കുള്ള മാര്‍ഗ്ഗത്തില്‍ ഗീഹിനന്‍െറ മുമ്പി 
ലുള്ള അമ്മാകുന്നിലെത്തിയപ്പോള്‍ സൂര്യന്‍ 
ഏതാണ്ട്‌ അസ്തമിച്ചതേയുള്ളൂ. #ബെന്യാമീന്‍ 
ഗോത്രക്കാര്‍ അബ്‌നേരിന്‍െറയടുത്തേക്കു വന്നു. 
അവരെല്ലാം കുന്നിനു മുകളില്‍ ഒന്നിച്ചു നിന്നു. 

2അബ്നേര്‍ യോവാബിനോടാക്രോശിച്ചു, 
“നമ്മള്‍ എന്നെന്നും പരസ്പരം യുദ്ധം ചെയ്ത്‌ 
വധിക്കണോ? തീര്‍ച്ചയായും ഇത്‌ ദു:ഖത്തിലേ 
അവസാനിക്കൂ എന്നു നിനക്കറിയാം. സ്വന്തം 
സഹോദരന്മാരെ കൊല്ലുന്നതവസാനിപ്പി 
ക്കാന്‍ ജനങ്ങളോടു പറയുക.” 

27അപ്പോള്‍ യോവാബു പറഞ്ഞു, “നീ അങ്ങ 
നെ പറഞ്ഞതു നന്നായി. ദൈവം ജീവിക്കുന്ന 
തുപോലെ സത്യമായും നീ അങ്ങനെയൊക്കെ 
പറഞ്ഞില്ലായിരുന്നുവെങ്കില്‍ പ്രഭാതത്തിലും 
ജനങ്ങള്‍ തങ്ങളുടെ സഹോദരനെ ഓടിക്കുക 
യായിരുന്നേനെ.” അതിനാല്‍ യോവാബ്‌ 
കാഹളം മുഴക്കുകയും അയാളുടെയാളുകള്‍ 
യിസ്രായേലുകാരെ ഓടിക്കുന്നതവസാനിപ്പി 
ക്കുകയും ചെയ്തു. യിസ്രായേലുകാരോടു 
വീണ്ടും ഏറ്റുമുട്ടാന്‍ അവര്‍ ശ്രമിച്ചില്ല. 22അബ്‌ 
നേരും അയാളുടെ ആളുകളും രാത്രി മുഴുവന്‍ 
യോര്‍ദ്ദാന്‍താഴ്വരയിലൂടെ നടന്നു. അവര്‍ യോ 
ര്‍ദ്ദാന്‍നദി കടക്കുകയും മഹനയീമിലെത്തും 
വരെ പകല്‍ മുഴുവന്‍ നടക്കുകയും ചെയ്തു. 

30അ ബ്നേരിനെ പിന്തുടരുന്നതു നിര്‍ത്തി 
യോവാബ്‌ മടങ്ങിപ്പോയി. യോവാബ്‌ തന്‍െറ 
യാളുകളെയെല്ലാം ഒന്നിച്ചു കൂട്ടിയപ്പോള്‍ 
അസാഹേലടക്കം ദാവീദിന്‍െറ പത്തൊമ്പത്‌ 
ഉദ്യോഗസ്ഥന്മാരെ തനിക്കു നഷ്ടമായെന്നു മന 
സ്റ്റിലാക്കി. 3പക്ഷേ ദാവീദിന്‍െറ ഉദ്യോഗസ്ഥ 
ന്മാര്‍ അബ്നേരിന്‍െറ സംഘത്തില്‍പ്പെട്ട മുന്നു 
റ്ററുപതു ബെന്യാമീന്‍ഗോത്രക്കാരെ വധിച്ചിരു 
ന്നു. ദാവീദിനെ ഉദ്യോഗസ്ഥന്മാര്‍ അസാ 
ഹേലിനെ കൊണ്ടുപോയി ബേത്ത്ലേഹെമി 
ലുള്ള അയാളുടെ പിതാവിന്‍െറ ശവകുടീര 
ത്തില്‍ സംസ്കരിച്ചു. യോവാബും സംഘവും 
രാത്രി മുഴുവന്‍ സഞ്ചരിച്ചു. അവര്‍ ഹെബ്രോ 
നിലെത്തിയ ഉടനെയായിരുന്നു സൂര്യോദയം. 

















2 ശമൂവേല്‍ 2:22-3:10 


യിസ്രായേല്‍-യെഹുൂദാ യുദ്ധം 
ശൌലിനന്‍െറയും ദാവീദിന്‍െറയും കുടുംബ 
ങ്ങള്‍ തമ്മില്‍ ദീര്‍ഘകാലത്തേക്കു യുദ്ധം 
നടന്നു. ദാവീദ്‌ കൂടുതല്‍ കൂടുതല്‍ കരുത്ത 
നായി. ശൌലിനന്‍െറ കുടുംബം ദുര്‍ബൃലപ്പെട്ുും 
വന്നു. 





ഹെബ്രോനില്‍ ജനിച്ച, ദാവീദിന്‍റെ 
ആറു പുത്രന്മാര്‍ 

ദാവീദിന്‍റെ ഈ പുത്രന്മാര്‍ ഹെബ്രോനില്‍ 
ജനിച്ചവരാണ്‌. അമ്നോനായിരുന്നു മൂത്ത 
പുത്രന്‍. യിസ്രെയേലുകാരിയായ അഹിനോ 
വമായിരുന്നു അമ്നോനന്‍െറ മാതാവ്‌. 3കിലെ 
യാബായിരുന്നു രണ്ടാമത്തെ പുത്രന്‍. കര്‍മ്മേലു 
കാരനായ നാബാലിന്‍െറ വിധവയായ അബീ 
ഗയിലായിരുന്നു അയാളുടെ അമ്മ. അബ്ശാ 
ലോമായിരുന്നു മൂന്നാമത്തെ പുത്രന്‍. ഗെശൂ 
റിലെ രാജാവായിരുന്ന തല്‍മയിയുടെ പുത്രി 
യായ മയഖ ആയിരുന്നു അബ്ശാലോമിന്‍െറ 
അമ്മ. നാലാമത്തെ പുത്രനായിരുന്നു അദോനീ 
യാവ്‌. ഹഗ്ലീത്ത്‌ ആയിരുന്നു അദോനീയാ 
വിന്‍െറ അമ്മ. ശെഫത്യാവ്‌ ആയിരുന്നു അഞ്ച 
മത്തെ പുത്രന്‍. അബീതാല്‍ ആയിരുന്നു ശൈഫ 
ത്യാവിന്‍െറ അമ്മ. ടയിത്രെയാമായിരുന്നു ആറ 
മത്തെ പുത്രന്‍. ദാവീദിന്‍െറെ ഭാര്യയായ എണ്ണ 
ആയിരുന്നു യിത്രെയാമിന്‍െറ അമ്മ. ദാവ 
ദിന്‍െറെ ഈ പുത്രന്മാര്‍ ഹെബ്രോനില്‍ ജനിച്ച 
വരാണ്‌. 








90 0 





> 0 


ദാവീദിനോടു ചേരാനുള്ള 
അബ്നേരിന്‍െറ തീരുമാനം 

ശൌലിനന്‍െറയും ദാവീദിന്‍െറയും കുടുംബ 
ങ്ങള്‍ തമ്മില്‍ ഏറ്റുമുട്ടിയിരുന്ന കാലത്ത്‌ അബ്‌ 
നേര്‍ ശൌലിന്‍െറ സേനയില്‍ കൂടുതല്‍ കരുത്ത 
നായി. ?ശൌലിന്‌ രിസ്പാ എന്നു പേരായ 
ഒരു ദാസിയുണ്ടായിരുന്നു. അവള്‍ അയാള്‍ക്ക്‌ 
ഒരു ഭാര്യയെപ്പോലെയായിരുന്നു. അയ്യായുടെ 
പുത്രിയായിരുന്നു രിസ്പാ. ഈശ്ബോശെത്ത്‌ 
അബ്നേരിനോടു ചോദിച്ചു, “നീയെന്തിനാണ്‌ 
എന്‍െറ അപ്പനന്‍െറ ദാസിയുമായി ലൈംഗിക 
ബന്ധം പുലര്‍ത്തിയത്‌?” 

ഈശ്ബോശെത്തു പറഞ്ഞതു കേട്ട്‌ അബ്‌ 
നേര്‍ വളരെയധികം കോപാകുലനായി. അബ്‌ 
നേര്‍ പറഞ്ഞു, “ഞാന്‍ ശൌലിനോടും അവ 
നെറ കുടുംബത്തോടും വിശ്വസ്തതയുള്ളവ 
നാണ്‌. ഞാന്‍ നിന്നെ ദാവീദിനു നല്‍കിയില്ല. 
നിന്നെ തോല്പിക്കാന്‍ ഞാനയാളെ അനുവദി 
ചില്ല. യെഹൂദയ്ക്കുവേണ്ടി പണിയെടുക്കുന്ന 
ഒരു ഒറ്റുകാരനല്ല ഞാന്‍. എന്നാല്‍ ഈ സ്ത്രീ 
യുമായി എനിക്കുള്ള ബന്ധം മൂലം നീയെന്നെ 
അപരാധിയായി കരുതുന്നു. 91സംഭവിക്കു 
മെന്ന്‌ ദൈവം പറഞ്ഞ കാര്യങ്ങള്‍ ഞാന്‍ നട 
പ്പാക്കുമെന്ന്‌ ഞാനിതാ സത്യം ചെയ്യുന്നു. 
രാജ്യം ശൌലിനന്‍െറ കുടുംബത്തില്‍നിന്നെടുത്ത്‌ 
ദാവീദിന്‌ നല്‍കുമെന്ന്‌ യഹോവ പറഞ്ഞിരു 
ന്നു. യഹോവ ദാവീദിനെ യിസ്രായേലിന്‍റെ 
യും യെഹുദയുടെയും രാജാവാക്കും. ദാന്‍ 
മൂതല്‍ ബേര്‍-ശേബാവരെ ₹ അവന്‍ ഭരിക്കും. 














ദാന്‍ മുതല്‍ ബേര്‍-ശേബാ വരെ വടക്കുമുതല്‍ തെക്കു 
വരെ മൂഴുവന്‍ യിസ്രായേലും എന്നര്‍ത്ഥം. ദാന്‍, 
യിസ്രായേലിന്‍െറ വടക്കുഭാഗത്തുള്ള ഒരു പട്ടണ 
വും ബേര്‍-ശേബയെ ഹുദയുടെ തെക്കുഭാഗത്തുള്ള 
ഒരു പട്ടണവും ആയിരുന്നു. 








2 ശമൂവേല്‍ 3:11-32 


ഞാനതു നിറവേറ്റുന്നില്ലെങ്കില്‍ ദൈവം എന്നെ 
ശപിക്കട്ടെ!” 

11ഈശ്‌ ബോശെത്തിന്‌ അബ്നേരിനോടു 
ഒന്നും പറയാന്‍ കഴിഞ്ഞില്ല. ഈശ്ബോശെ 
ത്തിന്‌ അവനെ അത്ര പേടിയായിരുന്നു. 12അബ്‌ 
നേര്‍ ദാവീദിന്‍െറയടുത്തേക്കു ദൂതന്മാരെ അയ 
ച്ചു. അബ്നേര്‍ ചോദിച്ചു, “ഈ രാജ്യം ആരു 
ഭരിക്കണമെന്നാണ്‌ അങ്ങു കരുതുന്നത്‌. ഞാനു 
മായി ഒരു കരാറുണ്ടാക്കിയാല്‍ യിസ്രായേലി 
ന്‍െറ മുഴുവന്‍ ഭരണാധിപനാകാ൯ന്‍ ഞാന 
ങ്ങയെ സഹായിക്കാം.” ദാവീദ്‌ മറുപടി പറ 
ഞ്ഞു, “കൊള്ളാം! ഞാന്‍ നീയുമായി ഒരു കരാറു 
ണ്ടാക്കാം. എന്നാല്‍ ഒരു കാര്യം മാത്രമേ ഞാന്‍ 
നിന്നോടാവശ്യപ്പെടുന്നുള്ളൂ. ശൌലിനന്‍െറ 
പുത്രി മീഖളിനെ എന്‍െറയടുത്തു കൊണ്ടുവരും 
വരെ ഞാന്‍ നിന്നെ കാണില്ല.” 








ദാവീദിന്‌ ഭാര്യ മീഖളിനെ തിരിച്ചു കിട്ടുന്നു 
14ശൌലിന്‍റെറ പുത്രനായ ഈശ്ബോശെത്തി 
നന്‍െറയടുത്തേക്കു ദാവീദ്‌ ദൂതന്മാരെ അയച്ചു. 
ദാവീദു പറഞ്ഞു, “എന്‍െറ ഭാര്യ മീഖളിനെ 
എനിക്കു തരിക. അവളെ എനിക്കു വാഗ്ദാനം 
കിട്ടിയതാണ്‌. അവളെ നേടുന്നതിന്‌ നൂറു 
ഫെലിസ്ത്ൃയരെ ഞാന്‍ വധിച്ചു.” * 
അപ്പോള്‍ ഈശ്ബോശെത്ത്‌ അവരോടു, 
ലയീശിന്‍െറ പുത്രനായ ഫല്‍തിയേലിന്‍െറെ 
യടുത്തുനിന്നും മീഖളിനെ കൂട്ടിക്കൊണ്ടു പോ 
കാന്‍ പറഞ്ഞു. 1ഞീഖളിനന്‍െറ ഭര്‍ത്താവ്‌ ഫല്‍തി 
യേല്‍ മീഖളിനോടൊപ്പം പോയി. ബഹൂരിം 
വരെ മീഖളിനെ അനുഗമിക്കുകയായിരുന്ന 
ഫല്‍തിയേല്‍ കരയുകയായിരുന്നു. എന്നാല്‍ 
അബ്നേര്‍ ഫല്‍തിയേലിനോടു പറഞ്ഞു, 
“വിട്ടിലേക്കു മടങ്ങിപ്പോവുക.” അതിനാല്‍ 
ഫല്‍തിയേല്‍ വീട്ടിലേക്കു മടങ്ങി. 





അബ്നേര്‍ ദാവീദിനു സഹായം വാഗ്ദാനം 
ചെയ്യുന്നു 

17അബ്നേര്‍, യിസ്രായേല്‍നേതാക്കള്‍ക്ക്‌ ഈ 
സന്ദേശമയച്ചു. അയാള്‍ പറഞ്ഞു, “ദാവീദിനെ 
നിങ്ങളുടെ രാജാവാക്കാ൯ നിങ്ങള്‍ കാത്തിരി 
ക്കുകയാണല്ലോ. ഇനി അതു ചെയ്യുക! 
“യിസ്രായേലുകാരായ എന്‍െറ ജനതയെ ഞാന്‍ 
ഫെലിസ്തൃരില്‍നിന്നും മറ്റു ശത്രുക്കളില്‍ 
നിന്നും രക്ഷിക്കും. "എന്നു യഹോവ പറഞ്ഞ 
പ്പോള്‍ അദ്ദേഹം ദാവീദിനെപ്പറ്റിയായിരുന്നു 
സംസാരിച്ചിരുന്നത്‌.” 

19അബ്നേര്‍ ഇക്കാര്യങ്ങള്‍ ഹെബ്രോനില്‍ 
വച്ച്‌ ദാവീദിനോടു പറഞ്ഞു. ബെന്യാമീന്‍ 
ഗോത്രക്കാരോടും അയാള്‍ ഇക്കാര്യങ്ങള്‍ പറ 
ഞ്ഞു. അബ്നേര്‍ പറഞ്ഞ കാര്യങ്ങള്‍ ബെന്യാ 
മീ൯ഗോത്രക്കാരിലും എല്ലാ യിസ്രായേലുകാരി 
ലും നല്ല പ്രതികരണമാണുളവാക്കിയത്‌. 2%അന 
ന്തരം അബ്നേര്‍ ഹെബ്രോനില്‍ ദാവീദിന്‍െറയ 
ടുത്തേക്കു വന്നു. അബ്നേര്‍ തന്നോടൊപ്പം 
ഇരുപതു പേരെക്കൂടി കൊണ്ടുവന്നു. ദാവീദ്‌ 
അബ്നേരിനും അയാളോടൊപ്പമുണ്ടായിരുന്ന 
വര്‍ക്കും ഒരു വിരുന്നു നല്‍കി. 21അബ്നേര്‍ 
ദാവീദിനോടു പറഞ്ഞു, “എന്‍െറ യജമാനനും 
രാജാവുമായവനേ, ഞാന്‍ പോയി എല്ലാ 
യിസ്രായേലുകാരെയും അങ്ങയുടെയടുത്തേ 
ക്കു കൊണ്ടുവരട്ടെയോ. അപ്പോള്‍ അവര്‍ക്ക്‌ 














എന്‍െറ ... വധിച്ചു “ഞാന്‍ വിവാഹനിശ്ചയത്തില്‍ 
ഫെലിസ്ത്യരുടെ നൂറു അഗ്രചര്‍മ്മം കൊടുത്ത്‌ 
വാങ്ങിയതാണ്‌ അവളെ” എന്നര്‍ത്ഥം. 


312 


അങ്ങയുമായി ഒരു കരാറുണ്ടാക്കാമല്ലോ. അങ്ങ 
യ്ക്കു ആഗ്രഹിക്കുന്ന തരത്തില്‍ യിസ്രായേ 
ലിനെ ഭരിക്കുകയുമാവാം.” അതിനാല്‍ ദാവീദ്‌ 
അബ്നേരിനെ പോകാനനുവദിച്ചു. അബ്നേര്‍ 
സമാധാനത്തില്‍ പോകുകയും ചെയ്തു. 


അബ്നേരിന്‍െറ മരണം 

2യോവാബും ദാവീദിന്‍റെ സേനാപതിക 
ളും യുദ്ധത്തില്‍ നിന്നും തിരിച്ചുവന്നു. ശത്രുക്ക 
ളില്‍നിന്നും പിടിച്ചെടുത്ത വിലപിടിച്ച സാധ 
നങ്ങള്‍ അവരുടെ കൈയിലുണ്ടായിരുന്നു. 
ദാവീദ്‌ അബ്നേരിനെ അപ്പോള്‍ സമാധാനി 
പ്പിച്ചയച്ചതേയുള്ളൂ. അതിനാല്‍ അബ്നേര്‍ 
അപ്പോള്‍ ഹെബ്രോനില്‍ ദാവീദിനോടൊച്പ 
മുണ്ടായിരുന്നില്ല. യോവാബും അയാളോടൊ 
പ്പമുണ്ടായിരുന്ന സൈന്യവും ഹെബ്രോനിലെ 
ത്തി. സൈന്യം യോവാബിനോടു പറഞ്ഞു, 
“നേരിന്‍െറ പുത്രനായ അബ്നേര്‍ ദാവീദു 
രാജാവിന്‍െറയടുത്തുവരികയും ദാവീദ്‌ അവ 
നെ സമധാനത്തില്‍ അയയ്ക്കുകയും ചെ 
യ്തു.” 24യോവാബ്‌ രാജാവിനന്‍െറയടുത്തെത്തി 
പറഞ്ഞു, “അങ്ങെന്താണു ചെയ്തത്‌? അബ്‌ 
നേര്‍ അങ്ങയുടെ അടുത്തു വന്നു, എന്നാല്‍ 
അങ്ങ്‌ അവനെ ഉപദ്രവിക്കാതെ വിട്ടയച്ചു! 
എന്തുകൊണ്ട്‌? 4നേരിന്‍െറ പുത്രനായ അബ്‌ 
നേരിനെ അങ്ങയ്ക്കറിയാം. അവന്‍ അങ്ങയെ 
ചതിക്കാന്‍ വന്നതാണ്‌. അങ്ങയുടെ എല്ലാ പ്രവ്ത 
ത്തികളെയും പറ്റി പഠിക്കാനാണ്‌ അവന്‍ 
വന്നത്‌.” 

2യോവാബ്‌ ദാവീദിന്‍െറയടുത്തു നിന്നു 
പോവുകയും സീരാകിണറ്റിനടുത്ത്‌ അബ്‌ 
നേരിന്‍െറയടുത്തേക്കു ദൂതന്മാരെ അയയ്ക്കു 
കയും ചെയ്തു. ദൂതന്മാര്‍ അബ്നേരിനെ തിരി 
കെ കൊണ്ടു വന്നു. എന്നാല്‍ ദാവീദ്‌ അക്കാര്യമ 
റിഞ്ഞിരുന്നില്ല. 72അബ്നേര്‍ ഹെബ്രോനിലെ 
ത്തിയപ്പോള്‍ യോവാബ്‌ അയാളെ രഹസ്യ 
സംഭാഷണത്തിനായി ഇടനാഴിയുടെ മധ്യ 
ത്തില്‍ ഒരു വശത്തേക്കു മാറ്റി നിര്‍ത്തി. അന 
ന്തരം യോവാബ്‌ അബ്നേരിന്‍െറ വയറ്റില്‍ 
കുത്തുകയും അയാള്‍ മരിക്കുകയും ചെയ്തു. 
യോവാബിനന്‍െറെ സഹോദരനായ അസാഹേ 
ലിനെ അബ്നേര്‍ വധിച്ചിരുന്നു. അതിനാ 
ലാണ്‌ യോവാബ്‌ ഇപ്പോള്‍ അബ്നേരിനെ 
വധിച്ചത്‌. 

















അബ്നേരിനെ ഓര്‍ത്ത്‌ ദാവീദ്‌ വിലപിക്കുന്നു 
28ദാവീദ്‌ പിന്നീട്‌ ആ വാര്‍ത്ത കേട്ടു. ദാവീദു 
പറഞ്ഞു, “ഞാനും എന്‍െറ രാജ്യവും നേരി 
നെറ പുത്രന്‍ അബ്നേരിന്‍െറ മരണത്തില്‍ 
നിഷ്കളങ്കരാണ്‌. യഹോവ ഇതറിയുന്നു. 9യോ 
വാബും അവന്‍െറ കുടുംബക്കാരുമാണ്‌ ഇതിന്‌ 
ഉത്തരവാദികള്‍. അവരെ മുഴുവനും ഇതിനു 
പഴിക്കണം. യോവാബിന്‍െറ കുടുംബത്തിനു 
മുഴുവന്‍ ദൂരിതങ്ങളുണ്ടാകട്ടെ. അവന്‍െറ കൂടും 
ബക്കാര്‍ക്ക്‌ കുഷ്ഠം, തളര്‍വാതം തുടങ്ങിയ രോഗ 
ങ്ങളുണ്ടാകട്ടെ. അവര്‍ യുദ്ധത്തില്‍ കൊല്പപ്പെ 
ടുകയും പട്ടിണി കിടക്കുകയും ചെയ്യട്ടെ!” 
തങ്ങളുടെ സഹോദരനായ അസാഹേ 
ലിനെ ഗിബെയോനിലെ യുദ്ധത്തില്‍ വധിച്ച 
തിനാലാണ്‌ അബ്നേരിനെ യോവാബും 
അയാളുടെ സഹോദരന്‍ അബീശായിയും ചേര്‍ 
ന്നു വധിച്ചത്‌. 3132ദാവീദ്‌ യോവാബിനോടും 
അയാളോടൊച്പമുണ്ടായിരുന്നവരോടും പറ 
ഞ്ഞു, “നിന്‍െറ വസ്ത്രങ്ങള്‍ വലിച്ചു കീറുക 











313 


യും ദു:ഖത്തിന്‍െറ വസ്ത്രം ധരിക്കുകയും ചെ 
യുക. എന്നിട്ട അബ്നേരിനു വേണ്ടി കരയുക.” 
അവര്‍ അബ്നേരിനെ ഹെബ്രോനില്‍ സംസ്ക 
രിച്ചു. ദാവീദ്‌ ശവസംസ്കാരത്തിനു പോയി. 
അബ്നേരിന്‍െറ ശവകുടീരത്തില്‍ ദാവീദു 
രാജാവും ജനതയും കരഞ്ഞു. 

33അബ്നേരിന്‍െറ ശവസംസ്കാരവേളയില്‍ 
ദാവീദുരാജാവ്‌ ഈ ഗീതം പാടി, “ദുഷ്ടനായ 
ഏതോ കുറ്റവാളിയെപ്പോലെയോ അബ്നേര്‍ 
മരിച്ചത്‌? 34അബ്നേരേ, നിന്‍റെ കൈകള്‍ 
യൻ നിന്‍െറ കാലുകള്‍ 
ചങ്ങലയ്ക്കിട്ടിതുന്നില്ല. ഇല്ല, അബ്നേരേ, 
ദുഷ്ടര്‍ നിന്നെ വധിച്ചു!” 

അനന്തരം ജനങ്ങള്‍ മുഴുവന്‍ അബ്നേരിനു 
വേണ്ടി വിലപിച്ചു. പകല്‍ സമയം മുഴുവനും 
ആളുകള്‍ വന്ന്‌ ദാവീദിനെ ഭക്ഷണം കഴിക്കാന്‍ 
പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാല്‍ ദാവീദ്‌ 
ഒരു വിശേഷ പ്രതിജ്ഞയെടുത്തു, “സൂര്യാസ്ത 
മനത്തിനു മുമ്പ്‌ ഞാന്‍ അപ്പമോ മറ്റേതെങ്കിലും 
ഭക്ഷണമോ കഴിച്ചാല്‍ ദൈവം എന്നെ ശിക്ഷി 
ക്കട്ടെ.” 3%ഇതു കണ്ട ജനങ്ങളെല്ലാം ദാവീദുരാജാ 
വിനന്‍െറ പ്രവൃത്തികളില്‍ സന്തുഷ്ടരായി. 37നേ 
രിന്‍െറ പുത്രനായ അബ്നേരിനെ കൊല്ലാന്‍ 
കല്പിച്ചതു ദാവീദു രാജാവല്ലെന്ന്‌ യെഹൂദ 
യിലെ മൂഴുവന്‍ ജനതയ്ക്കും യിസ്രായേല്‍ജന 
തയ്ക്കും ബോദ്ധ്യമായി. 38ദാവീദൂരാജാവ്‌ 
തന്‍െറ ഉദ്യോഗസ്ഥരോടു പറഞ്ഞു, “നിങ്ങള്‍ 
ക്കറിയുന്നതുപോലെ യിസ്രായേലിലെ ഒരു 
പ്രധാന നേതാവ്‌ ഇന്നു മരിച്ചു. 39രാജാവായി 
ഞാ൯ അഭിഷിക്തനായ അതേദിവസം തന്നെ 
യാണ്‌ അദ്ദേഹം വധിക്കപ്പെടുതും. സെരുയ 
യുടെ ഈ പുത്രന്മാര്‍ എനിക്കു വളരെ പ്രശ്ന 
ങ്ങളുണ്ടാക്കി. യഹോവ അവര്‍ക്ക്‌ അവരര്‍ഹി 
ക്കുന്ന ശിക്ഷ നല്‍കട്ടെ.” 














ശൌലിന്‍െറ കുടുംബത്തിനു 
പ്രശ്നങ്ങളുണ്ടാകുന്നു 

അബ്നേര്‍ ഹെബ്രോനില്‍ മരണമടഞ്ഞു 

വെന്ന്‌ ശൌലിനന്‍െെറ പുത്രനായ ഈശ്ബോ 
ശെത്ത്‌ കേട്ടു. ഈശ്ബോശെത്തും അവന്‍െറ 
മുഴുവന്‍ ജനതയും വളരെ ഭയന്നു. 2ശൌ 
ലിനന്‍െറെ പുത്രനായ ഈശ്‌ ബോശെത്തിനെ 
കാണാന്‍ രണ്ടുപേര്‍ പോയി. ആ രണ്ടുപേരും 
സേനാ നായകന്മാരായിരുന്നു. രേഖാബ്‌, 
ബാനാ എന്നീ രണ്ടുപേര്‍ ഉണ്ടായിരുന്നു. രിമ്മോ 
ന്‍െറ പുത്രന്മാരായിരുന്നു അവര്‍. (ബെരോ 
ത്തുകാരനായിരുന്നു രിമ്മോന്‍. ബെരോത്ത്‌ 
പട്ടണം ബെന്യാമീ൯ഗോത്രക്കാര്‍ക്കുള്ളതായിരു 
ന്നതിനാല്‍ അവര്‍ ബെന്യാമീ൯കാരായിരുന്നു. 
പക്ഷേ എല്ലാ ബെരോത്യൃരും ഗിത്ഥയീമിലേക്കു 








ഓടിപ്പോയി. അവരിന്നും അവിടെത്തന്നെ 
വസിക്കുകയാണ്‌.) 
ശൌലിനന്‍െറെ പുത്രനായ യോനാഥാന്‍ 


മെഫീബോശെത്ത്‌ എന്നൊരു പുത്രനുണ്ടായി 
രുന്നു. ശൌലും യോനാഥാനും കൊല്ലപ്പെട്ടു 
വെന്ന വാര്‍ത്ത യിസ്രെയേലില്‍നിന്നു വന്ന 
പ്പോള്‍ മെഫീബോശെത്തിന്‌ അഞ്ചു വയസ്സ്ാ 
യിരുന്നു പ്രായം. ശത്രുക്കള്‍ വരുന്നുണ്ടെന്ന്‌ 
മെഫീബോശെത്തിനന്‍െറെ ആയ ഭയന്നു. അതി 
നാലവള്‍ അവനെയുമെടുത്ത്‌ ദൂരേക്കോടി 
പ്പോയി. എന്നാല്‍ ഓടിപ്പോകും വഴി അവള്‍ 
കൂട്ടിയെ താഴെയിട്ടു. അതിനാലവനന്‍െറ രണ്ടു 
കാലുകളും തളര്‍ന്നുപോയി. 














2 ശമൂവേല്‍ 3:33-5:3 


ട്ബെരോത്യനായ രിമ്മോന്‍െറ പുത്രന്മാരായ 
രേഖാബും ബാനയും ഉച്ചയ്ക്കു ഈശ്ബോശെ 
ത്തിന്‍െറ വീട്ടിലേക്കുപോയി. ചൂടായിരുന്നതി 
നാല്‍ ഈശ്ബോശെത്ത്‌ വിശ്രമിക്കുകയായി 
രുന്നു. ണഅല്പം ഗോതമ്പ്‌ വാങ്ങുന്നതിനെന്ന 
നാട്യത്തിലാണ്‌ രേഖാബും ബാനയും ആ വീട്ടി 
ലേക്കു പോയത്‌. ഈള്‍ബോശെത്ത്‌ തന്‍െറ കിട 
പ്പുമുറിയില്‍ കിടക്കയില്‍ ശയിക്കുകയായി 
രുന്നു. രേഖാബും ബാനയും ഈശ്ബോശെ 
ത്തിനെ കുത്തിക്കൊന്നു. അനന്തരം അവര്‍ 
അയാളുടെ തല വെട്ടി കൈയിലെടുത്തു. യോര്‍ 
ദുഠന്‍താഴ്വരയിലൂടെയുള്ള വഴിയേ അവര്‍ 
രാത്രി മുഴുവന്‍ നടന്നു. “അവര്‍ ഹെബ്രോനി 
ലെത്തി, ഈശ്ബോശെത്തിന്‍െറെ തല അവര്‍ 
ദാവീദിനു സമര്‍പ്പിച്ചു. 

രേഖാബും ബാനയും ദാവീദുരാജാവിനോടു 
പറഞ്ഞു, “അങ്ങയുടെ ശത്രുവായ, ശൌലി 
ന്‍െറ പുത്രന്‍, ഈശ്ബോശെത്തിന്‍െറ ശിര 
സ്റ്റിതാ. അവന്‍ അങ്ങയെ വധിക്കാന്‍ ശ്രമിച്ചു. 
യഹോവ അങ്ങയ്ക്കുവേണ്ടി ശൌലിനെയും 
കുടുംബത്തെയും ഇന്നു ശിക്ഷിച്ചു.” “എന്നാല്‍ 
ദാവീദ്‌ രേഖാബിനോടും അവന്‍െറ സഹോ 
ദര൯ ബാനയോടും പറഞ്ഞു, “യഹോവ ജീവി 
ക്കുംപോലെ സത്യമായും അയാളാണ്‌ എല്ലാ 
കുഴപ്പങ്ങളില്‍ നിന്നും എന്നെ രക്ഷിച്ചത്‌. 
10എന്നാല്‍ മുമ്പൊരിക്കല്‍ ഒരു നല്ല വാര്‍ത്ത 
എന്നോടു പറയുന്നു എന്നു ധരിച്ച്‌ ഒരാള്‍ 
എന്നോടു പറഞ്ഞു, “നോക്കൂ! ശൌല്‍ മരിച്ചു! 
ഈ വാര്‍ത്ത കൊണ്ടുവന്നതിന്‌ ഞാനയാള്‍ക്ക്‌ 
പ്രതിഫലം നല്‍കുമെന്നാണ്‌ അയാള്‍ ധരിച്ചത്‌. 
എന്നാല്‍ ഞാനയാളെ പിടികൂടി സിക്ാഗില്‍ 
വച്ച്‌ വധിച്ചു. അതിനാല്‍ ഞാന്‍ നിന്നെയും 
കൊന്ന്‌ ഈ ഭൂമിയില്‍നിന്നും നീക്കം ചെയ്യണം. 
എന്തുകൊണ്ടെന്നാല്‍ നിങ്ങള്‍ നീതിമാനായ 
ഒരാളെ അയാളുടെ വീട്ടില്‍ സ്വന്തം കിടക്ക 
യില്‍ ഉറങ്ങിക്കിടക്കുമ്പോള്‍ വധിച്ചു.” 

12അതിനാല്‍ രേഖാബിനെയും ബാനയെയും 
വധിക്കാന്‍ ദാവീദുരാജാവ്‌ യുവഭടന്മാരോടു 
കല്പിച്ചു. യുവഭടന്മാര്‍ രേഖാബിന്‍െറയും 
ബാനയുടെയും കൈകാലുകളരിഞ്ഞ്‌ ഹെ 
ബ്രോനിലെ കുളത്തിനരികെ കെട്ടിത്തൂക്കി. 
അനന്തരം അവര്‍ ഈശ്ബോശെത്തിന്‍െറ തല 
യെടുത്ത്‌ ഹെബ്രോനില്‍ അബ്നേരിനെ സംസ്‌ 
കരിച്ചിടത്തു തന്നെ സംസ്കരിച്ചു. 




















യിസ്രായേലുകാര്‍ ദാവീദിനെ 
രാജാവാക്കുന്നു 

അനന്തരം യിസ്രായേലിലെ എല്ലാ ഗോത്ര 

ക്കാരും ഹെബ്രോനില്‍ ദാവീദിന്‍െറയടു 
ത്തെത്തി. അവര്‍ ദാവീദിനോടു പറഞ്ഞു, “നോ 
ക്കൂ, നമ്മള്‍ ഒരു കുടുംബമാണ്‌!* 2ശൌല്‍രാജാ 
വായിരുന്ന കാലത്തുപോലും അങ്ങായിരുന്നു 
യുദ്ധത്തില്‍ ഞങ്ങളെ നയിച്ചത്‌. യിസ്രായേ 
ലിനെ യുദ്ധത്തില്‍ വിജയിപ്പിച്ചതും അങ്ങൊ 
രുവനാണ്‌. യഹോവ തന്നെ അങ്ങയോടു 
പറയുകയും ചെയ്തു, “നീ എന്‍റെ ജനതയായ 
യിസ്രായേലുകാരുടെ ഇടയനായിത്തീരും. നീ 
യിസ്രായേലിനന്‍െറ ഭരണാധിപനായിത്തീരും.” 

3അങ്ങനെ എല്ലാ യിസ്രായേല്‍നേതാക്കളും 
ഹെബ്രോനില്‍ ദാവീദുരാജാവിനെ കാണാന്‍ 
വന്നു. ദാവീദുരാജാവ്‌ ഈ നേതാക്കളുമായി 
ഒരു കരാറുണ്ടാക്കി. ഹെബ്രോനില്‍ യഹോവ 














ഒരു കുടുംബം “നിന്‍െറ മാംസവും രക്തവും” എന്നു 
വാച്യാര്‍ത്ഥം. 


2 ശമൂവേല്‍ 5:4-6:3 


യുടെ സവിധത്തില്‍ വച്ചായിരുന്നു അത്‌. അന 
ന്തരം നേതാക്കള്‍ ദാവീദിനെ യിസ്ര്രായേ 
ലിന്‍െറ ഭരണാധിപനായി അഭിഷേകം ചെ 
യ്തു. 

4രരണമാരംഭിച്ചപ്പോള്‍ ദാവീദിന്‌ മുപ്പതുവയ 
സ്റ്റായിരുന്നു. നാല്പതു വര്‍ഷം അദ്ദേഹം രാജാവാ 
യിരുന്നു. ടഹെബ്രോനില്‍നിന്ന്‌ അദ്ദേഹം ഏഴു 
വര്‍ഷവും ആറു മാസവും യെഹൂദാ ഭരിച്ച 
യെ രൂശലേമില്‍ മുപ്പത്തിമൂന്നു വര്‍ഷം എല്ലാ 
യിസ്രായേലിനെയും യെഹൂദയെയും ഭരിച്ചു. 





9 





ദാവീദ്‌ യെരുശലേമിന്‍െറമേല്‍ 
വിജയം നേടുന്നു 

രാജാവും സേനയും യെരുശലേമില്‍ വസി 
ക്കുന്ന യെബൂസ്യരോടു യുദ്ധം ചെയ്യാന്‍ പോ 
യി. യെബുന്ധ്യര്‍ ദാവീദിനോടു പറഞ്ഞു, 
“നിനക്കു ഞങ്ങളുടെ നഗരത്തെ കീഴടക്കാനാ 
വില്ല. ഞങ്ങളുടെ അന്ധര്‍ക്കും തളര്‍വാതരോ 
ഗിക്കുംപോലും നിന്നെ തടയാനാവും.” (ദാവീ 
ദിന്‌ ആ നഗരത്തിലേക്കു കടക്കാനാവില്ലെന്ന 
ധാരണമൂലമാണ്‌ അവരങ്ങനെ പറഞ്ഞത്‌. * 
"എന്നാല്‍ ദാവീദ്‌ സീയോന്‍കോട്ട പിടിച്ചെടു 
ത്തു. ആ കോട്ടയാണ്‌ ദാവീദിന്‍െറ നഗരമാ 
യത്‌.) 

അന്ന്‌ ദാവീദ്‌ തന്‍െറ ഭടന്മാരോടു പറഞ്ഞു, 
“നിങ്ങള്‍ക്ക്‌ യെബൂസ്യരെ വധിക്കണമെന്നു 
ണ്ടെങ്കില്‍ വെള്ളമൊഴുകുന്ന നീര്‍പ്പാത്തിയി 
ലൂടെ പോയി ആ “അന്ധരും തളര്‍വാതം പിടി 
ച്ചവരുമായ' ശത്രുക്കളുടെ അടുത്തെത്തുക. 
"അതിനാലാണ്‌, “അന്ധരും മുടന്തരും വസതി 
യില്‍ കടക്കരുത്‌” എന്നു ജനങ്ങള്‍ പറയുന്നത്‌.” 

ദാവീദ്‌ കോട്ടയില്‍ വസിക്കുകയും അതിന്‌ 
“ദാവീദിന്‍റെ നഗരം” എന്നു പേരിടുകയും ചെ 
യ്തു. മില്ലോ എന്നു വിളിക്കുന്ന പ്രദേശം 
ദാവീദ്‌ നിര്‍മ്മിച്ചു. നഗരത്തില്‍ അദ്ദേഹം കൂടു 
തല്‍ കെട്ടിടങ്ങള്‍ നിര്‍മ്മിക്കുകയും ചെയ്തു. 
10സര്‍വൃശക്തനായ യഹോവ അവനോടൊ 
മുണ്ടായിരുന്നതിനാല്‍ ദാവീദ്‌ ര ക 
ത്തീര്‍ന്നു. 

1ടൈറിലെ രാജാവായ ഹീരാം ദാവീദി൯റയ 
ടുത്തേക്കു ദൂതന്മാരെ അയച്ചു. ദേവദാരുമരവും 
മരപ്പണിക്കാരെയും കല്പണിക്കാരെയും ഹീരാം 
അയച്ചു. അവര്‍ ദാവീദിന്‍റെ കൊട്ടാരം 
പണിതു. 12അപ്പോള്‍, യഹോവ തന്നെ യഥാര്‍ 
ത്ഥത്തില്‍ യിസ്രായേലിനന്‍െറ രാജാവാക്കിയിരി 
ക്കുന്നുവെന്ന്‌ ദാവീദിനു മനസ്സിലായി. തന്‍െറ 
സാമ്രാജ്യത്തെ ദൈവത്തിന്‍റെ ജനതയായ 
യിസ്രായേലിനുവേണ്ടി യഹോവ ശ്രേഷ്ടമാ 
ക്കിയെന്നു ദാവീദിനു മനസ്സിലായി. 

ദാവീദ്‌ ഹെബ്രോനില്‍നിന്നും യെരൂശലേ 
മിലേക്കു നീങ്ങി. യെരൂശലേമില്‍ ദാവീദിന്‌ 
കൂടുതല്‍ ദാസിമാരെയും ഭാര്യമാരെയും 
ലഭിച്ചു. യെരൂശലേമില്‍ ദാവീദിന്‌ കുറേകൂടി 
പുത്രന്മാരും പുത്രിമാരും ജനിച്ചു. ദാവീദിന്‌ 
യെരൂശലേമില്‍ പിറന്ന പുത്രന്മാര്‍ ഇവരൊക്ക 
യാണ്‌: ശമ്മൂവ, ശോബാബ്‌, നാഥാന്‍, ശലോ 
മോന്‍, ട്യിബ്ഹാര്‍, എലീശൂവ, നേഫെഗ്‌, 
യാഫീയ, 1 എലീശാമാ, എല്യാദാവ്‌, എലീഫേ 
ലെത്ത്‌. 

















ദാവീദിന്‌ ... പറഞ്ഞത്‌ യെരൂശലേം നഗരം ഒരു 
കുന്നിനു മുകളിലാണു നിര്‍മ്മിച്ചിരിക്കുന്നത്‌. നഗര 
ത്തിനു ചുറ്റും ഉയര്‍ന്ന കോട്ടയുണ്ട്‌. അതിനാല്‍ 
അതു പിടിച്ചടക്കുക പ്രയാസമാണ്‌. 


314 


ദാവീദ്‌ ഫെലിസ്ത്യര്‍ക്കെതിരെ പുറപ്പെടുന്നു 

യിസ്രായേലി൯ന്‍െറെ ഭരണാധിപനായി 
യിസ്രായേലുകാര്‍ ദാവീദിനെ അഭിഷേകം ചെ 
യ്ത വാര്‍ത്ത ഫെലിസ്ത്യർ കേട്ടു. അതിനാല്‍ 
ഫെലിസ്ത്യർ ദാവീദിനെ വധിക്കാന്‍ തെര 
ഞ്ഞു പുറപ്പെട്ടു. എന്നാല്‍ ദാവീദ്‌ ഇതേപ്പറ്റി 
അറിയുകയും യെരുശലേമിലെ കോട്ടയിലേക്കു 
പോവുകയും ചെയ്തു. 18ഫെലിസ്ത്യര്‍ രെഫാ 
യീംതാഴ്വരയിലെത്തി പാളയമടിച്ചു. ദാവീദ്‌ 
യഹോവയോടു ഇങ്ങനെ ആരാഞ്ഞു, “ഞാന്‍ 
ഫെലിസ്ത്യര്‍ക്കെതിരെ യുദ്ധത്തിനു പോക 
ണമോ? ഫെലിസ്ത്യരെ തോല്ലിക്കാന്‍ അങ്ങ്‌ 
എന്നെ സഹായിക്കുമോ? “യഹോവ ദാവീദി 
നോടു പറഞ്ഞു, “ഉവ്വ്‌, ഫെലിസ്ത്യരെ കീഴട 
ക്കാന്‍ ഞാന്‍ നിശ്ചയമായും നിന്നെ സഹാ 
യിക്കും.” 

20അനന്തരം ദാവീദ്‌ ബാല്‍- പെരാസിം* 
എന്ന സ്ഥലത്തേക്കു പോവുകയും അവിടുള്ള 
ഫെലിസ്ത്ൃരെ തോല്ലിക്കുകയും ചെയ്തു. 
ദാവീദു പറഞ്ഞു, “പൊട്ടിയ അണയിലൂടെ 
വെള്ളമൊഴുകുമ്പോലെ യഹോവ എന്‍െറ 
ശത്രുക്കളെ തകര്‍ത്തു.” അതിനാലാണ്‌ ആ 
സ്ഥലത്തിന്‌ “ബാല്‍-പെരാസിം” എന്ന്‌ ദാവീ 
ദു പേരിട്ടത്‌. ഫെലിസ്ത്യർ തങ്ങളുടെ വിഗ്ര 
ഹങ്ങള്‍ ബാല്‍-പെരാസീമില്‍ ഉപേക്ഷിച്ചു. 
ദാവീദും സൈന്യവും ആ വിഗ്രഹങ്ങളെടുത്തു. 
2ഫെലിസ്ത്യര്‍ വീണ്ടും വന്ന്‌ രെഫായിം 
താഴ്വരയില്‍ പാളയമടിച്ചു. 

ദാവീദ്‌ യഹോവയോടു പ്രാര്‍ത്ഥിച്ചു. 
ഇത്തവണ യഹോവ ദാവീദിനോടു പറഞ്ഞു, 
“അങ്ങോട്ടു പോകരുത്‌. അവരുടെ സൈന്യ 
ത്തിന്‍റെ പിന്നിലേക്കു പോവുക. ബാല്‍സം 
മരങ്ങള്‍ക്കപ്പുറംവച്ച്‌ അവരെ ആക്രമിക്കുക. 
24ആ മരങ്ങളിലേക്കു കയറുക. ബാല്‍സംമരങ്ങ 
ളിലിരുന്ന്‌ യുദ്ധത്തിന്‌ നടന്നടുക്കുന്ന ഫെലി 
സ്ത്യസേനയുടെ ശബ്ദം നിങ്ങള്‍ക്കു കേള്‍ 
ക്കാം. അപ്പോള്‍ നിങ്ങള്‍ പെട്ടെന്നു പ്രവര്‍ത്തി 
ക്കണം. എന്തെന്നാല്‍ അപ്പോള്‍ യഹോവ 
ചെന്ന്‌ ഫെലിസ്ത്യരെ നിങ്ങള്‍ക്കു വേണ്ടി 
തോല്ലിക്കും.” 

25യഹോവ പറഞ്ഞതുപോലെ ദാവീദ്‌ ചെ 
യ്തു. അയാള്‍ ഫെലിസ്ത്യരെ തോല്ലിച്ചു. 
ഗേബമുതല്‍ ഗേസെര്‍വരെയുള്ള മാര്‍ഗ്ഗത്തി 
ലൂടെ അവന്‍ അവരെ തുരത്തുകയും ചെയ്തു. 
































ദൈവത്തിന്‍െറ വിശുദ്ധപെട്ടകം 
യെരൂശലേമിലേക്ക്‌ 

യിസ്രായേലിലെ മികച്ച പടയാളികളെ 

ദാവീദ്‌ വീണ്ടും സംഘടിപ്പിച്ചു. അവര്‍ 
മുപ്പതിനായിരം പേരുണ്ടായിരുന്നു. അനന്തരം 
ദാവീദും അവരും യെഹൂദയിലെ ബാലേ എന്ന 
സ്ഥലത്തേക്കു പോയി. അവര്‍ ദൈവത്തിന്‍െറ 
വിശുദ്ധപെട്ടകം യെഹൂദയിലെ ബാലേയില്‍ 
നിന്നെടുക്കുകയും യെരൂശലേമിലേക്കു നീങ്ങു 
കയും ചെയ്തു. ജനങ്ങള്‍ യഹോവയെ ആരാ 
ധിക്കാ൯ വിശുദ്ധപെട്ടകത്തിലേക്കു പോകും. 
യഹോവയുടെ സിംഹാസന തുല്യമാണ്‌ വിശു 
ദ്ധപെട്ടകം. വിശുദ്ധപെട്ടകത്തിനു മുകളില്‍ 
കെരുബുമാലാഖമാരുടെ പ്രതിമകളുണ്ടായിരു 
ന്നു. ഈ മാലാഖമാരുടെമേല്‍ സര്‍വ്വശക്തനായ 
യഹോവ വസിക്കുന്നു. ദദാവീദിന്‍െറെയാളുകള്‍ 
കുന്നിന്‍ മുകളിലുള്ള അബീനാദാബിനന്‍െറ 

















ബാല്‍-പെരാസിം 
എന്നര്‍ത്ഥം. 


“യഹോവ തകര്‍ത്തുവരുന്നു” 


315 


വസതിയില്‍നിന്നും വിശുദ്ധപെട്ടകം കൊണ്ടു 
വന്നു. അനന്തരം അവര്‍ ദൈവത്തിന്‍െറ വിശു 
ദ്ധപെട്ടകം പൂതിയ ഒരു വണ്ടിയില്‍വച്ചു. 
അബീനാദാബിന്‍റെറ പുത്രന്മാരായ ഉസ്സാ, 
അഹ്യോവ്‌ എന്നിവരായിരുന്നു പുതിയ വണ്ടി 
ഓടിച്ചിരുന്നത്‌. 

അങ്ങനെ അവര്‍ വിശുദ്ധപെട്ടകത്തെ കുന്നി 
ന്‍മുകളിലുള്ള അബീനാദാബിന്‍െറ വസതി 
യില്‍നിന്നും കൊണ്ടുവന്നു. ഉസ്സാ ദൈവത്തി 
ന്‍െറ വിശുദ്ധപെട്ടകത്തോടൊപ്പും വണ്ടിയിലു 
ണ്ടായിരുന്നു. അഹ്യോ വിശുദ്ധപെട്ടകത്തിനൂ 
മുമ്പില്‍ നടക്കുകയുമായിരുന്നു. ദാവീദും 
യിസ്രായേലുകാര്‍ മുഴുവനും യഹോവയ്ക്കു 
മുമ്പില്‍ നൃത്തം ചെയ്യുകയും സൈപ്രസ്‌ തടി 
യിലുണ്ടാക്കിയ സംഗീതോപകരണങ്ങള്‍, 
കിന്നരം, വീണ, ചെണ്ട, ചപ്ളാക്കട്ട, ഇലത്താളം 
എന്നിവ വായിക്കുകയുമായിരുന്നു. ഓവീദി 
നന്‍െറയാളുകള്‍ നാഖോനന്‍െെറ മെതിക്കളത്തിലെ 
ത്തിയപ്പോള്‍ കാളകള്‍ക്കു കാലിടറുകയും 
ദൈവത്തിന്‍െറ വിശുദ്ധപെട്ടകം വണ്ടിയില്‍ 
നിന്ന്‌ താഴെ വീഴാന്‍ തുടങ്ങുകയും ചെയ്തു. 
ഉസ്സാ വിശുദ്ധപെട്ടകം പിടിച്ചു. "എന്നാല്‍ 
യഹോവ ഉസ്സ്റയോട വളരെ കോപിക്കുകയും 
അയാളെ വധിക്കുകയും ചെയ്തു.” വിശുദ്ധ 
പെട്ടകത്തില്‍ സ്പര്‍ശിക്കുക വഴി ദൈവത്തെ 
അവന്‍ ആദരിക്കുന്നില്ലെന്നാണ്‌ ഉസ്സാ കാട്ടി 
യത്‌. ഉസ്സാ വിശുദ്ധപെട്ടകത്തിനരികെ മരിച്ചു. 
യഹോവ ഉസ്സയെ വധിച്ചത്‌ ദാവീദിനെ ഞെ 
ട്ടിച്ചു. ദാവീദ ആ സ്ഥലത്തിനു “പേരെസ്‌- 
ഉസ്റ്ാ”* എന്നു പേരു നല്‍കി. ഇന്നും ആ സ്ഥലം 
“പേരെസ്‌-ഉസ്സാ” എന്ന പേരിലാണറിയപ്പെടു 
ന്നത്‌. 

ദാവീദ്‌ അന്ന്‌ യഹോവയെ വളരെ ഭയന്നു. 
ദാവീദ്‌ ആരാഞ്ഞു, “ദൈവത്തിന്‍െറ വിശുദ്ധ 
പെട്ടകം എനിക്കെങ്ങനെ ഇവിടെ കൊണ്ടുവരാ 
നാകും?” 11അതിനാല്‍ യഹോവയുടെ വിശുദ്ധ 
പെട്ടകം ദാവീദിന്‍റെ നഗരത്തിലേക്കു കൊണ്ടു 
വരാന്‍ ദാവീദിനു കഴിഞ്ഞില്ല. ദാവീദ്‌ വിശുദ്ധ 
പെട്ടകത്തെ ഗത്ൃയനായ ഓബേദ്‌-ഏദോമിന്‍െറ 
വസതിയില്‍ വച്ചു. ഗത്യനായ ഓബേദ്‌-ഏദോ 
മിന്‍റെ വസതിയിലേക്കു ദാവീദ്‌ പെട്ടകം വഴി 
യില്‍ നിന്നെടുത്തു കൊണ്ടുപോയി. 1യഹോ 
വയുടെ വിശുദ്ധപെട്ടകം മൂന്നു മാസത്തേക്ക്‌ 
ഓബേദ്‌-ഏദോമിന്‍െറ വസതിയിലായിരുന്നു. 
യഹോവ ഓബേദ്‌-ഏദോമിനെയും അയാളുടെ 
കുടുംബത്തെയും അനുഗ്രഹിച്ചു. 

പിന്നീടു ജനങ്ങള്‍ ദാവീദിനോടു പറഞ്ഞു, 
“യഹോവ ഓബേദ്‌- ഏദോമിനന്‍െറെ കുടുംബ 
ത്തെ അനുഗ്രഹിചിരിക്കുന്നു. ദൈവത്തിന്‍െറ 
വിശുദ്ധപെട്ടകം അവിടെയുള്ളതിനാല്‍ അവ 
നുള്ളതെല്ലാം അനുഗ്ൃഹീതം.” അതിനാല്‍ 
ദാവീദ്‌ പോയി ദൈവത്തിന്‍െറ വിശുദ്ധ 
പെട്ടകം ഓബേദ്‌- ഏദോമിന്‍െറ വസതിയില്‍ 
നിന്നും കൊണ്ടുവന്നു. ദാവീദ്‌ വളരെ ആഹ്്ദാദ 
ചിത്തനും ആകാംഷാഭരിതനുമായിരുന്നു. 13യ 
ഹോവയുടെ വിശുദ്ധപെട്ടകം ചുമന്നവര്‍ ആറു 
ചുവടുവച്ചപ്പോള്‍ നില്‍ക്കുകയും ദാവീദ്‌ ഒരു 
കാളയേയും ഒരു പശുക്കുട്ടിയേയും ബലിയര്‍പ്പി 
ക്കുകയും ചെയ്തു. ദാവീദ്‌ യഹോവയ്ക്കുമു 



































എന്നാല്‍ ... ചെയ്തു ദൈവത്തിന്‍െറ വിശുദ്ധപെട്ട 
കമോ വിശുദ്ധകൂടാരത്തിലെ മറ്റേതെങ്കിലും ഉപകര 
ണമോലേ വ്യര്‍മാത്രമേ എടുക്കാവൂ. ഉസ്സാ ഒരു 
ലേവ്യനല്ലായിരുന്നു. സംഖ്യാ. 1:50 വായിക്കുക. 








പേരെസ്‌ ഉസ്സാ “ഉസ്സയുടെ ശിക്ഷ” എന്നര്‍ത്ഥം. 


2 ശമൂവേല്‍ 6:4-7:2 


മ്പില്‍ നൃത്തം വയ്ക്കുകയായിരുന്നു. 4ദാവീദ്‌ 
ഒരു ലിനന്‍ ഏഫോദണിഞ്ഞിരുന്നു. ദാവീദ്‌ 
യഹോവയ്ക്കു മുമ്പില്‍ തന്‍െറ മുഴുവന്‍ ശക്തി 
യോടെയും നൃത്തം ചെയുകയായി രുന്നു. 

15യഹോവയുടെ വിശുദ്ധപെട്ടകം നഗരത്തി 
ലേക്കു കൊണ്ടുവരുന്നതിനന്‍െറ ആഹറ്റാദത്തിമിര്‍ 
പ്പില്‍ ദാവീദും മുഴുവന്‍ യിസ്രായേലുകാരും 
ആക്രോശിക്കുകയും കാഹളം മുഴക്കുകയും 
ചെയ്തിരുന്നു. 4ശൌലിന്‍െറ പുത്രി മീഖള്‍ 
ജനാലയിലൂടെ പുറത്തേക്കു നോക്കുകയായി 
രുന്നു. യഹോവയുടെ വിശുദ്ധപെട്ടകം നഗര 
ത്തിലേക്കുകൊണ്ടുവരവേ ദാവീദ്‌ യഹോവ 
യുടെ മുമ്പില്‍ ചാടുകയും നൃത്തം വയ്ക്കുകയു 
മായിരുന്നു. ഇതു കണ്ട മീഖളിന്‌ ദാവീദിനോട്‌ 
അവജ്ഞ തോന്നി. അയാള്‍ സ്വയം അപഹാ 
സ്യനാകുന്നതായി അവള്‍ കരുതി. 17ദാവീദ്‌ 
വിശുദ്ധപെട്ടകത്തിനായി ഒരു കൂടാരം സ്ഥാപി 
ച്ചു. യിസ്രായേലുകാര്‍ യഹോവയുടെ പെട്ടകം 
കൂടാരത്തിനുള്ളില്‍ യഥാസ്ഥാനത്തു വച്ചു. 
അനന്തരം ദാവീദ്‌ യഹോവയ്ക്കുമുമ്പില്‍ 
ഹോമയാഗങ്ങളും സമാധാനബലികളും അര്‍ 
പ്പിച്ചു. 18ഹോമയാഗങ്ങളും സമാധാനബലി 
കളും അര്‍പ്പിച്ചതിനുശേഷം ദാവീദ്‌ സര്‍വ്വശ 
ക്തനായ ദൈവത്തിന്‍െറ നാമത്തില്‍ ജനങ്ങളെ 
അനുഗ്രഹിച്ചു. ദാവീദ്‌ യിസ്രായേലിലെ 
എല്ലാ സ്ത്രീപുരുഷന്മാര്‍ക്കും ഓരോ അപ്പക്കഷ 
ണവും ഉണക്കമുന്തിരിയടയും ഇറച്ചിക്കഷണ 
വും നല്‍കി. തുടര്‍ന്ന്‌ എല്ലാവരും വീടുകളി 
ലേക്കു പോയി. 








മീഖള്‍ ദാവീദിനെ ശകാരിക്കുന്നു 

മദാവീദ്‌ സ്വന്തം വസതിയെ അനുഗ്രഹിക്കാ 
നായി പോയി. എന്നാല്‍ ശൌലിന്‍െറ പുത്രി 
മീഖള്‍ അയാളെ കാണാനായി ഇറങ്ങിവന്നു. 
മീഖള്‍ പറഞ്ഞു, “യിസ്രായേല്‍രാജാവിന്‌ ഇന്ന്‌ 
ഒരാത്മ ബഹുമാനമില്ലാതായിരിക്കുന്നു! അങ്ങ്‌ 
അങ്ങയുടെ ദാസിമാരുടെ മുമ്പില്‍വച്ച്‌ സ്വന്തം 
വസ്ത്രങ്ങളഴിച്ചു. അങ്ങ്‌ നാണമില്ലാതെ സ്വയം 
നഗ്‌ നനാകുന്ന ഭോഷനെപ്പോലെയാണ്‌!” 
2അപ്പോള്‍ ദാവീദ്‌ മീഖളിനോടു പറഞ്ഞു, 
“യഹോവ എന്നെയാണു തെരഞ്ഞെടുത്തിരി 
ക്കുന്നത്‌. നിന്‍െറ പിതാവിനെയോ അയാളുടെ 
കുടുംബത്തില്‍പ്പെട്ട ആരെയെങ്കിലുമോ അല്ല. 
തന്‍റ ജനതയായ യിസ്രധരായേലുകാരുടെ നേ 
താവായി യഹോവ എന്നെ തെരഞ്ഞെടുത്തു. 
അതിനാല്‍ യഹോവയുടെ സവിധത്തിലുള്ള 
നദത്തവും ആഘോഷവും ഞാന്‍ തുടരും. 22കൂടു 
തല്‍ വിഷമമുണ്ടാക്കുന്നതുമായ കാര്യങ്ങള്‍ 
ഞാന്‍ ചിലപ്പോള്‍ ചെയ്തേക്കാം! ഒരുപക്ഷേ 
നീയെന്നെ ആദഭരിക്കുന്നില്ലെന്നു വരാം. 
എന്നാല്‍ നീ പറയുന്ന പെണ്‍കുട്ടികള്‍ എന്നെ 
ച്ചൊല്ലി അഭിമാനിക്കുകയും എന്നെ ബഹുമാനി 
ക്കുകയും ചെയ്യും!” 4ശൌലിനന്‍െറ പുത്രി മീഖ 
ളിന്‌ ഒരിക്കലും ഒരു കൂട്ടിയുണ്ടായില്പ. അവള്‍ 
വന്ധ്യയായിത്തന്നെ മരിച്ചു. 





ആലയം പണിയാനുള്ള ദാവീ 
ദിന്‍െറ ആഗ്രഹം 
ദാവീദ്‌ തന്‍െറ പുതിയഭവനത്തില്‍ താമസ 
7 മാരംഭിച്ചപ്പോള്‍ യഹോവ അദ്ദേഹത്തിനു 
ചുറ്റുമുള്ള ശത്രുക്കളില്‍നിന്നും സമാധാനം നല്‍ 
കി. ദാവീദൂരാജാവ്‌ പ്രവാചകനായ നാഥാ 
നോടു പറഞ്ഞു, “നോക്കൂ, ഞാന്‍ ദേവദാരുമരം 
കൊണ്ടുള്ള കൂടാരത്തില്‍ താമസിക്കുന്നു. 





2 ശമൂവേല്‍ 7:3-27 


.പക്ഷേ ദൈവത്തിന്‍െറ വിശുദ്ധപെട്ടകം 
ഇപ്പോഴും ഒരു കൂടാരത്തിലാണ്‌. വിശുദ്ധ പെട്ട 
കത്തിനായി നാം ഒരു മനോഹര മന്ദിരം പണി 
യണം.” 

നാഥാന്‍ ദാവീദുരാജാവിനോടു പറഞ്ഞു, 
“അങ്ങാഗ്രഹിക്കുന്നതു ചെയ്യുക. യഹോവ 
അങ്ങയോടൊപ്പമാണ്‌.” 

എന്നാല്‍ ആ രാത്രിയില്‍ യഹോവയുടെ 
വചനം നാഥാന്‍ കേട്ടു. യഹോവ പറഞ്ഞു, 
പോയി എന്‍െറ ദാസനായ ദാവീദിനോടു 
ഇങ്ങനെ പറയുക, “യഹോവ പറയുന്നതിങ്ങ 
നെയാണ്‌: എനിക്കു വസിക്കാനുള്ള മന്ദിരം 
പണിയേണ്ടവന്‍ നീയല്ല. $യിസ്രായേലുകാരെ 
ഈജിപ്തില്‍നിന്നും മോചിപ്പിച്ചപ്പോള്‍ ഞാന്‍ 
മന്ദിരത്തില്‍ വസിക്കുകയായിരുന്നില്ല. ഞാ 
നൊരു കൂടാരത്തില്‍ വസിച്ചാണു സഞ്ചരിച്ചത്‌. 
കൂടാരത്തെ ഞാനെന്‍റെ ആലയമായുപയോ 
ഗിച്ചു. "ദേവദാരുമരംകൊണ്ട്‌ എനിക്കു വസി 
ക്കാന്‍ ഒരു കൊട്ടാരം പണിയണമെന്ന്‌ ഞാന്‍ 
യിസ്രായേലിലെ ഒരു ഗോത്രക്കാരോടും ആവ 
ശ്ൃപ്പെട്ടില്” 

“എന്‍െറ ദാസനായ ദാവീദിനോടു നീ 
ഇങ്ങനെ പറയണം “സര്‍വ്വശക്തനായ ദൈവം 
ഇങ്ങനെയാണരുളിച്ചെയ്തത്‌: പുല്‍മേടുകളില്‍ 
ആടുകളെ മേയിച്ചു നടന്നതിനിടയില്‍ ആണ്‌ 
ഞാന്‍ നിന്നെ തെരഞ്ഞെടുത്തത്‌. നിന്നെ ഞാന്‍ 
ആ ജോലിയില്‍നിന്നും തെരഞ്ഞെടുത്ത്‌ 
എന്‍റെ ജനതയായ യിസ്രായേലുകാരുടെ 
നേതാവാക്കി. 9നീ പോയ എല്ലായിടങ്ങളിലും 
ഞാന്‍ നിന്നോടൊപ്പമായിരുന്നു. നിനക്കു 
വേണ്ടി ഞാന്‍ നിന്‍െറ ശത്രുക്കളെ തോല്ലിച്ചു. 
ഭൂമിയിലെ എല്ലാ മഹാന്മാരെയുംപോലെ 
നിന്നെയും ഞാന്‍ പ്രസിദ്ധനാക്കും. 10-1യി 
സ്രായേലുകാരായ എന്‍െറ ജനതയ്ക്കായി ഞാ 
നൊരു സ്ഥലവും തെരഞ്ഞെടുത്തു. യിസ്രായേ 
ലുകാരെ ഞാനവിടെ നട്ടും അവര്‍ക്കു വസി 
ക്കാന്‍ ഞാനവിടെ സ്വന്തം ഭൂമി നല്‍കി. 
ഇനിയും അവര്‍ ഓരോ സ്ഥലങ്ങളിലേക്കു 
നീങ്ങേണ്ടതില്ലാത്ത വിധമാണ്‌ ഞാനങ്ങനെ 
ചെയ്തത്‌. മുമ്പ്‌, എന്‍െറ യിസ്രായേല്‍ജന 
തയെ നയിക്കാന്‍ ഞാന്‍ ന്യായാധിപന്മാരെ 
അയച്ചു. എന്നാല്‍ ദുഷ്ടന്മാര്‍ അവരെ കണ്ട 
മാനം ഉപദ്രവിച്ചു. ഇപ്പോളങ്ങനെ സംഭവി 
ക്കില്ല. നിനക്കു ഞാന്‍ നിന്‍െറ മുഴുവന്‍ ശത്രുക്ക 
ളില്‍നിന്നും സമാധാനം നല്‍കുന്നു. നിന്‍െറ 
കുടുംബത്തെ ഞാന്‍ ഒരു രാജകുടുംബമാക്കും 

12നിന്‍െറ ജീവിതകാലം കഴിയുമ്പോള്‍ നീ 
മരിക്കുകയും പൂര്‍വ്വികരോടൊപ്പം സംസ്കരി 
ക്കപ്പെടുകയും ചെയ്യും. എന്നാല്‍ അപ്പോഴേക്കും 
നിന്‍െറ സ്വന്തം പുത്രന്മാരില്‍ ഒരുവനെ ഞാന്‍ 
രാജാവാക്കും. അവന്‍െറ സാമ്രാജ്യം ഞാന്‍ സ്ഥാ 
പിക്കുകയും ചെയ്യും. 13എന്‍െറ നാമത്തില്‍ 
അവന്‍ ഒരു ആലയം പണിയും. അവന്‍െറ 
രാജ്യത്തെ ഞാന്‍ നിത്യമായി ശക്തമാക്കും. 
14ഞാനവന്‍ററ പിതാവും അവനെനന്‍െറ പുത്ര 
നും ആയിത്തീരും. അവന്‍ പാപം ചെയ്യുമ്പോള്‍ 
അവനെ ശിക്ഷിക്കാന്‍ ഞാന്‍ മറ്റുള്ളവരെ ഉപ 
യോഗിക്കും. അവരായിരിക്കും എന്‍െറ ചാട്ടവാ 
റുകള്‍. 15“എന്നാല്‍ ഞാനൊരിക്കലും അവനോ 
ടുളള്ള സ്നേഹം അവസാനിപ്പിക്കില്ല. ഞാനെ 
ന്നും അവനു വിശ്വസ്തനായി തുടരും. 
ശൌലില്‍നിന്ന്‌ ഞാനെന്‍റെ സ്നേഹവും 
കാരുണ്യവും എടുത്തുമാറ്റി. ഞാന്‍ നിന്നിലേക്കു 
തിരിഞ്ഞപ്പോള്‍ ശൌലിനെ ഞാന്‍ തള്ളിമാറ്റി. 




















316 


നിന്‍െറ കുടുംബത്തോടു ഞാനതു ചെയ്യില്ല. 
16നിന്‍൯ന്‍െറ രാജകുടുംബം തുടരും. നിനക്കതില്‍ 
ആശ്രയിക്കാം! നിനക്കായി നിന്‍െറ രാജത്വം 
നിത്യമായിരിക്കും! നിന്‍െറ സിംഹാസനം നിത്യ 
മായിരിക്കും.” നാഥാന്‍ ആ ദര്‍ശനത്തെപ്പറ്റി 
ദാവീദിനോടു പറഞ്ഞു. ദൈവം പറഞ്ഞ 
തെല്ലാം അവന്‍ ദാവീദിനോടു പറഞ്ഞു. 


ദാവീദ്‌ ദൈവത്തോടു പ്രാര്‍ത്ഥിക്കുന്നു 

18അനന്തരം ദാവീദുരാജാവ്‌ യഹോവയുടെ 
മുമ്പില്‍ ചെന്നിരുന്നു. ദാവീദുപറഞ്ഞു, 
“എന്‍െറ യജമാനനായ യഹോവേ, ഞാനെന്തു 
കൊണ്ടാണ്‌ അങ്ങയ്ക്കു ഇത്രയും പ്രാധാനിയാ 
യത്‌? എന്തുകൊണ്ടാണ്‌ എന്‍െറ കുടുംബം 
പ്രധാനമായത്‌? ഞാനൊരു ദാസനല്ലാതെ 
ഒന്നുമല്ല. അങ്ങാകട്ടെ എന്നോടു വളരെ കരു 
ണാമയനുമാകുന്നു. പക്ഷേ എന്‍െറ വരുംതലമു 
റയെലപ്പറ്റിയും അങ്ങ്‌ ദയയോടെ സംസാരിച്ചു. 
എന്‍റ യജമാനനായ യഹോവേ, അങ്ങ്‌ ഒരി 
ക്കലും ആരെപ്പറ്റിയും ഇങ്ങനെ സംസാരിക്കാറി 
ലല്ലോ. 2% എനിക്കെങ്ങനെ അങ്ങയോടു തുടര്‍ന്ന്‌ 
സംസാരിക്കാനാകുന്നു? ഞാന്‍ വെറുമൊരു 
ദാസന്‍ മാത്രമാണെന്ന്‌ എന്‍െറ യജമാനനായ 
യഹോവേ അങ്ങറിയുന്നു. 2അങ്ങയുടെ ആഗ്ര 
ഹമനുസരിച്ചു ചെയ്യുമെന്നു വാഗ്ദാനം ചെ 
യ്തിരിക്കുന്നതിനാല്‍ ഈ അത്ഭുതകൃത്യങ്ങള്‍ 
അങ്ങു പ്രവര്‍ത്തിക്കും. ഇക്കാര്യങ്ങളൊക്കെ 
അറിയാനെന്നെ അനുവദിക്കാന്‍ അങ്ങു നിശ്ച 
യിച്ചിട്ടുമുണ്ട്‌. 2എന്‍റെറ യജമാനനായ യഹോ 
വേ, ഇതു കൊണ്ടുതന്നെ അങ്ങു മഹത്വമുള്ള 
വന്‍! അങ്ങല്ലാതെ മറ്റു ദൈവമില്ല! അങ്ങയുടെ 
പ്രവൃത്തികളെപ്ഛറ്റി കേട്ടിട്ടുള്ളതിനാല്‍ ഞങ്ങളു 
തറിയുന്നു. 

23*അങ്ങയുടെ ജനതയായ യിസ്രായേലുകാ 
രെപ്പോലെ മറ്റൊരു ജനത ഭൂമുഖത്തില്ല. അവ 
രൊരു വിശിഷ്ടജനതയാണ്‌. അവര്‍ അടിമക 
ളായിരുന്നു. എന്നാല്‍ അങ്ങ്‌ അവരെ ഈജി 
പ്തില്‍നിന്നും മോചിപ്പിച്ചു സ്വതന്ത്രരാക്കി. 
അങ്ങ്‌ അവരെ അങ്ങയുടെ ജനതയാക്കി. 
യിസ്രായേലുകാര്‍ക്കായി അങ്ങ്‌ അത്ഭുതകൃത്യ 
ങ്ങള്‍ ചെയ്തു. അങ്ങയുടെ ദേശത്തിനായി 
അങ്ങ്‌ അത്ഭുതങ്ങള്‍ ചെയ്തു. 4്യിസ്രായേലു 
കാരെ നീ എന്നെന്നേക്കും നിന്‍െറ വളരെ 
വേണ്ടപ്പെട്ട ജനതയാക്കി. യഹോവേ, അങ്ങവ 
രുടെ ദൈവമാകുകയും ചെയ്തു. 

25*യഹോവയായ ദൈവമേ, എനിക്കും എ 
ന്‍െറ കുടുംബത്തിനുംവേണ്ടി മഹാകാര്യങ്ങള്‍ 
ചെയ്യുമെന്ന്‌ അങ്ങ്‌ വാഗ്ദാനം ചെയ്തു. 
എന്‍റെ ജനതയ്ക്കുവേണ്ടിയും പ്രവര്‍ത്തിക്കു 
മെന്ന്‌ അങ്ങ്‌ വാഗ്ദാനം ചെയ്തു. ദയവായി 
അങ്ങയുടെ വാഗ്ദാനം പാലിക്കേണ മേ- 
എന്‍െറ കുടുംബത്തെ എന്നെന്നേക്കും രാജാക്ക 
ന്മാരുടെ കുടുംബമാക്കിത്തീര്‍ക്കേണമേ! 2അ 
പ്പോള്‍ അങ്ങയുടെ നാമം എന്നെന്നേക്കും മഹ 
ത്വപ്പെടും. ജനം പറയും, “സര്‍വ്വശക്തനായ 
യഹോവയായ ദൈവം യിസ്രായേല്‍ ഭരിക്കു 
ന്നു! അങ്ങയുടെ ദാസന്‍ ദാവീദിന്‍െറ കുടുംബം 
അങ്ങയുടെ ശുശ്രൂഷയില്‍ ഉറപ്പോടെ തുടരട്ടെ!” 

27“സര്‍വ്വശക്തനായ യഹോവേ, യിസ്രായേ 
ലിന്റ ദൈവമേ, അങ്ങ്‌ എനിക്കിതെല്ലാം 
വെളിവാക്കിത്തന്നു. അങ്ങു പറഞ്ഞു, “നിന്‍െറ 
കുടുംബത്തെ ഞാന്‍ മഹത്തരമാക്കും.” അതിനാ 
ലാണ്‌ അങ്ങയുടെ ദാസനായ ഞാന്‍ അങ്ങ 
യോട്‌ ഈ പ്രാര്‍ത്ഥന നടത്താന്‍ തീരുമാനി 


























317 


ചത്‌. 24എന്‍െറ യജമാനനായ യഹോവേ, 
അങ്ങാകുന്നു ദൈവം. അങ്ങയുടെ വാക്കുകള്‍ 
ഞാന്‍ വിശ്വസിക്കുന്നു. ഈ നല്ല കാര്യങ്ങള്‍ 
അങ്ങയുടെ ദാസനായ എനിക്കു സംഭവിക്കു 
മെന്നും അങ്ങു പറഞ്ഞു. ഇപ്പോള്‍, ദയവായി 
എന്‍െറ കുടുംബത്തെ അനുഗ്രഹിച്ചാലും. അങ്ങ 
നെ അത്‌ അങ്ങയ്ക്കു മുമ്പില്‍ നിത്യമായി 
നിലനില്‍ക്കട്ടെ. എന്‍െറ യജമാനനായ യഹോ 
വേ, അങ്ങ്‌ സ്വയം അരുളിയതാണ്‌ ഇക്കാര്യ 
ങ്ങള്‍. നിത്ൃയമായൊരനുഗ്രഹംകൊണ്ട്‌ അങ്ങു 
തന്നെയാണ്‌ എന്‍െറ കുടുംബത്തെ അനുഗ്രഹി 


~ 99 


ച്ചത്‌. 


ദാവീദ്‌ പല യുദ്ധങ്ങളും ജയിക്കുന്നു 

പിന്നീട ദാവീദ്‌ ഫെലിസ്ത്യരെ തോല്പിച്ചു. 

ഫെലിസ്ത്യരുടെ തലസ്ഥാനനഗരിയുടെ 
നിയന്ത്രണത്തില്‍ ഒരു വലിയ പ്രദേശം തന്നെ 
യുണ്ടായിരുന്നു. ദാവീദ്‌ ആ നഗരത്തിന്‍െറ 
നിയന്ത്രണം ഏറ്റെടുത്തു. ?മോവാബ്യരേയും 
ദാവീദ്‌ തോല്പിച്ചു. ആ സമയത്ത്‌ അദ്ദേഹം 
അവരെ നിലത്തു കിടത്തി. എന്നിട്ടവന്‍ അ 
വരെ കയറുകൊണ്ട്‌ നിരയായി തിരിച്ചു. രണ്ടു 
നിര മോവാബ്യര്‍ കൊല്ലപ്പെട്ടു. എന്നാല്‍ 
മൂന്നാം നിരയിലുണ്ടായിരുന്നവരെ മുഴുവന്‍ 
ജീവിക്കാനനുവദിച്ചു. അങ്ങനെ, മോവാബ്യര്‍ 
ദാവീദിന്‍െറ ദാസന്മാരായി. അവര്‍ അവനു 
കപ്പം കൊടുത്തു. 

രഹോബിന്‍െറ പുത്രനായ ഹദദേസെര്‍ 
ആയിരുന്നു സേബയിലെ രാജാവ്‌. യൂഫ്രട്ടീസൂ 
നദിക്കടുത്തുള്ള പ്രദേശം കൈയടക്കാന്‍ പോക 
വേ ദാവീദ്‌ ഹദദേസരിനെ തോല്ലിച്ചു. ക്കാവീദ്‌ 
1700 കുതിരപ്പടയാളികളെയും 20000 കാലാള്‍ 
ഭടന്മാരെയും ഹദദേസെരില്‍നിന്നും പിടിച്ചെ 
ടുത്തു. നൂറെണ്ണമൊഴികെ എല്ലാ തേര്‍ക്കുതിരക 
ളെയും ദാവീദ്‌ മുടന്തരാക്കി. നൂറു കുതിരകളെ 
അവന്‍ സംരക്ഷിച്ചു. 

ദമാസ്കസില്‍നിന്നുള്ള അരാമ്യര്‍ സോബാ 
രാജാവായ ഹദദേസെരിനെ സഹായിക്കാന്‍ 
വന്നു. എന്നാല്‍ ആ 22,000 അരാമ്യരെ ദാവീദ്‌ 
തോല്പിച്ചു. അനന്തരം ദാവീദ്‌, ദമാസ്കസിലും 
അരാമിലും സൈന്യവ്യൂഹങ്ങളെ നിയോ 
ഗിച്ചു. അരാമ്ൃര്‍ ദാവീദിന്‍െറ ദാസന്മാരാകു 
കയും കചപ്പംകൊണ്ടുവരികയും ചെയ്തു. 
പോയ സ്ഥലങ്ങളിലൊക്കെ യഹോവ ദാവീ 











2 ശമൂവേല്‍ 7:28-9:6 


പ്പമാണ്‌ അയാള്‍ അതും സമര്‍പ്പിച്ചത്‌. താന്‍ 
തോല്പിച്ച രാജ്യങ്ങളില്‍ നിന്നാണയാള്‍ ഇതെ 
ല്ലാം കൈയടക്കിയത്‌. 1അരാമ്യര്‍, മോവാബ്യര്‍, 
അമ്മോന്യര്‍, ഫെലിസ്ത്യർ, അമാലേക്യര്‍ 
എന്നിവരെ ദാവീദ്‌ തോല്പിച്ചു. രെഹോബി 
ന്‍െറ പുത്രനും സോബ രാജാവുമായ ഹദദേ 
സെരിനെയും ദാവീദ്‌ തോല്പിച്ചു. !3ഉപ്പുതാഴ്വ 
രയില്‍വച്ച്‌ ദാവീദ്‌ 18,000 അരാമ്ൃരെ തോല്ലി 
ച്ചു. അവന്‍ ഭവനത്തിലേക്കു es കീര്‍ 
ത്തിമാനായിരുന്നു .14ഏദോമില്‍ ദാവീദ്‌ സൈ 
ന്ൃവ്യൂഹത്തെ നിയോഗിച്ചു. ഏദോംദേശം മുഴു 
വന്‍ അവന്‍ ഈ സൈന്യങ്ങളെ പാര്‍പ്പിച്ചു. 
എല്ലാ ഏദോമ്യരും ദാവീദിന്‍റെ ദാസ ന്മാരായി. 
ദാവീദ്‌ പോയ സ്ഥലങ്ങളിലെല്ലാം യഹോവ 
അയാള്‍ക്ക്‌ വിജയം സമ്മാനിച്ചു. 




















ദാവീദിന്‍റെ ഭരണം 

ദാവീദ്‌ യിസ്രായേല്‍ മുഴുവനും ഭരിച്ചു. 
എല്ലാ ജനങ്ങള്‍ക്കും ദാവീദ്‌ നീതിനിഷ്ഠമായ 
തീര്‍പ്പുകളും ന്യായവും നല്‍കി. 1സെരൂയ 
യൂടെ പുത്രനായ യോവാബായിരുന്നു സൈ 
ന്യാധിപന്‍. അഹീലുദിന്‍െറ പുത്രനായ യെ 
ഹോശാഫാത്‌ ആയിരുന്നു ചരിത്രകാരന്‍. 17അ 
ഹീതൂബിനന്‍െറ പുത്രനായ സാദോക്‌, അബ്യാ 
ാരിന്‍െറ പുത്രനായ അഹീമേലെക്ക്‌ എന്നിവ 
രായിരുന്നു പുരോഹിതര്‍. സെരായാ കാര്യദര്‍ 
ശിയും 18യെഹോയാദയുടെ പുത്രനായ ബെ 
നായാവായിരുന്നു ക്രേതൃരുടെയും പ്പേതൃയരൂടെ 
യും ചുമതലക്കാരന്‍. ദാവീദിന്‍െറ പുത്രന്മാരാ 
യിരുന്നു പ്രധാനനേതാക്കന്മാരായ പുരോഹി 
തന്മാര്‍. 





ശൌലിന്‍െറ കുടുംബത്തോടു ദാവീദ്‌ 
കാരുണ്യം കാട്ടുന്നു 
ദാവീദ്‌ ആരാഞ്ഞു, “ശൌലിനന്‍െറ കുടുംബ 
ത്തില്‍ ഇനി ആരെങ്കിലും അവശേഷിക്കു 
ന്നുണ്ടോ? അയാളോട്‌ എനിക്കു ദയ കാട്ടണം. 
യോനാഥാനു വേണ്ടിയാണ്‌ എനിക്കങ്ങനെ 
ചെയ്യേണ്ടത്‌. 
2ശൌലിനന്‍െറെ കൂടുംബത്തില്‍നിന്ന്‌ സീബാ 
എന്നൊരു ദാസനുണ്ടായിരുന്നു. ദാവീദിന്‍െറ 
ഭൃത്യന്മാര്‍ സീബയെ ദാവീദിന്‍െറയടുത്തേക്കു 
കൊണ്ടുപോയി. ദാവീദുരാജാവ്‌ സീബയോടു 
ചോദിച്ചു, “നീയാണോ സീബാ?” സീബാ പറ 








ദിനു വിജയം സമ്മാനിച്ചു. 'ഹദദേസെരിന്‍െറ 
ഭടന്മാരുടെ സ്വര്‍ണ്ണപരിചകള്‍ ദാവീദ്‌ എടു 
ത്തു. ദാവീദ്‌ അവ യെരുശലേമിലേക്കെടുത്തു 
കൊണ്ടുപോന്നു. 8ഹദദേസെരിന്‍െറെ നഗരങ്ങ 
ളായിരുന്ന ബേതഹില്‍നിന്നും ബെരോതയില്‍ 
നിന്നും പിച്ചളകൊണ്ടുണ്ടാക്കിയ അനേകമനേ 
കം സാധനങ്ങളും ദാവീദ്‌ എടുത്തു. 
ഹദദേസെരിന്‍െറ മുഴുവന്‍ സൈന്യത്തെ 
യും ദാവീദ്‌ തോല്ലിച്ചെന്ന്‌ ഹാമാത്തിലെ രാജാ 
വായ തോയി അറിഞ്ഞു. 14അതിനാല്‍ തോയി 
തന്‍െറ പുത്രനായ യോരാമിനെ ദാവീദിന്‍െറയ 
ടുത്തേക്കയച്ചു. ദാവീദ്‌ ഹദദേസെരിനെ യുദ്ധ 
ത്തില്‍ തോല്ലിച്ചതിനാല്‍ യോരാം ദാവീദിനെ 
വണങ്ങുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. 
(ഹദദേസെര്‍ മുമ്പ്‌ തോയ്ക്കെതിരെ യുദ്ധം 
ചെയ്തിരുന്നു.) യോരാം സ്വര്‍ണ്ണം, വെള്ളി, 
പിച്ചള എന്നിവകൊണ്ടു നിര്‍മ്മിച്ച സാധന 
ങ്ങള്‍ കൊണ്ടുവന്നിരുന്നു. ദാവീദ്‌ ഈ സാധന 
ങ്ങളെടുത്ത്‌ യഹോവയ്ക്കു സമര്‍പ്പിച്ചു. താന്‍ 
യഹോവയ്ക്കു സമര്‍പ്പിച്ച സാധനങ്ങളോടൊ 


ഞ്ഞു, “ഞാന്‍ അങ്ങയുടെ ദാസനായ സീബാ 
ആണ്‌.” രാജാവു പറഞ്ഞു, “ശൌലിനന്‍െറ 
കുടുംബത്തില്‍ ആരെങ്കിലും അവശേഷിക്കുന്നു 
ണ്ടോ? എനിക്കയാളോട്‌ ദൈവത്തിന്‍െറ കാരു 
ണ്യം കാട്ടണം.”സ്ീബാ ദാവീദുരാജാവിനോടു 
പറഞ്ഞു, “യോനാഥാനന്‍െറ ഒരു പുത്രന്‍ ഇപ്പോ 
ഴും ജീവിച്ചിരിപ്പുണ്ട്‌. രണ്ടു കാലുകളും തളര്‍ന്ന 
വനാണയാള്‍.” 4രാജാവ്‌ സീബയോടു ചോദി 
ച്ചു, “എവിടെയാണയാശള്‍?” സീബാ രാജാവി 
നോടു പറഞ്ഞു, “ലോദെബാരില്‍ അമ്മിയേ 
ലിന്‍െറ പുത്രനായ മാഖീരിനന്‍െറ വസതിയിലാ 
ണവ.” 

ടലോദെബാരില്‍ അമ്മിയേലിന്‍െറ പുത്ര 
നായ മാഖീരിന്‍െറെ വസതിയിലേക്കു യോനാ 
ഥാനന്‍െറെ പുത്രനെ കൊണ്ടുവരാന്‍ ദാവീദു 
രാജാവ്‌ ഭൃത്യന്മാരെ അയച്ചു. യോനാഥാനന്‍െറ 
പുത്രന്‍ മെഫീബോശെത്ത്‌ ദാവീദിന്‍െറ മു 
മ്പില്‍വന്ന്‌ മുഖം നിലത്തമര്‍ത്തി നമസ്ക 
രിച്ചു. ദാവീദു ചോദിച്ചു, “മെഫീബോശെത്ത്‌ 
അല്ലേ?” 














2 ശമൂവേല്‍ 9:7-10:16 


മെഫീബോശെത്തു പറഞ്ഞു, “അതെ അങ്ങ 
യുടെ ദാസനായ മെഫീബോശെത്താണ്‌ 
ഞാന്‍.” 7ദാവീദ്‌ മെഫീബോശെത്തിനോടു പറ 
ഞ്ഞു, “ഭയപ്പെടേണ്ട. ഞാന്‍ നിന്നോടു കരുണ 
കാട്ടാം. നിന്‍റെ പിതാവായ യോനാഥാന്‍ മൂല 
മാണ്‌ ഞാനിങ്ങനെ ചെയ്യുന്നത്‌. നിന്‍െറ മുത്ത 
ച്ഛനായ ശൌലിന്‍െറ മുഴുവന്‍ ഭൂമിയും 
ഞാന്‍ നിനക്കു നല്‍കും. നിനക്കെപ്പോഴും 
എന്‍െറ തീന്‍മേശയില്‍ സ്ഥാനമുണ്ടാവും.” 

8മെഫീബോശെത്ത്‌ വീണ്ടും ദാവീദിന്‍െറ 
മുമ്പില്‍ നമസ്കരിച്ചു. മെഫീബോശെത്തു പറ 
ഞ്ഞു,“അങ്ങയുടെ ദാസനായ എന്നോടു അങ്ങ്‌ 
ദയ കാട്ടുന്നു. ഞാനാകട്ടെ ഒരു ചത്ത നായെ 
ക്കാള്‍പോലും മെച്ചമല്ല!” അനന്തരം ദാവീദു 
രാജാവ്‌ ശൌലിന്‍െറ ദാസനായ സീബയെ 
വിളിച്ചു. ദാവീദ്‌ സീബയോടു പറഞ്ഞു, “ശൌ 
ലിന്‍െറ കുടുംബത്തെയും അദ്ദേഹത്തിനുള്ള 
എല്ലാ വസ്തുക്കളെയും ഞാന്‍ നിന്‍െറ യജമാ 
നനന്‍െറ പനത്രനായ മെഫീബോശെത്തിനു നല്‍ 
കി. 10നീ മെഫീബോശെത്തിനു വേണ്ടി കൃഷി 
ചെയ്യണം. നിന്‍െറ പുത്രന്മാരും ദാസന്മാരും 
അങ്ങനെ ചെയ്യും. നിങ്ങള്‍ വിളവു കൊയ്യും. 
അങ്ങനെ നിന്‍റെ യജമാനന്‍റെ പനത്രനായ 
മെഫീബോശെത്തിനു വേണ്ടത്ര ഭക്ഷണം ലഭി 
ക്കും. എങ്കിലും നിന്‍െറ യജമാനനന്‍െറ പരത്ര 
നായ മെഫീബോശെത്തിന്‌ എന്നും എന്‍െറ 
തീന്‍മേശയില്‍ ഇടമുണ്ടാകും. "സീബയ്ക്ക്‌ 
പതിനഞ്ചുപുത്രന്മാരും ഇരുപത്‌ ദാസന്മാരുമു 
ണ്ടായിരുന്നു. 11സീബാ ദാവീദുരാജാവിനോടു 
പറഞ്ഞു, “ഞാന്‍ അങ്ങയുടെ ദാസന്‍. എന്‍െറ 
യജമാനനായ രാജാവ്‌ എന്നോടു കല്ലിക്കുന്ന 
തെല്ലാം ഞാന്‍ അനുസരിക്കും.” 

അങ്ങനെ, രാജാവിന്റെ തീന്‍മേശയില്‍ 





318 


യ്ക്കെതിരെ യുദ്ധം ആസൂത്രണം ചെയ്യുകയാ 
ണവര്‍.” 

അതിനാല്‍ ഹാനൂന്‍, ദാവീദിന്‍റെ ഉദ്യോഗ 
സ്ഥന്മാരെ പിടികൂടി അവരുടെ താടി പകൂതി 
വടിച്ചു കളഞ്ഞു. അരയ്ക്കുവച്ച്‌ അവരുടെ 
വസ്ത്രങ്ങള്‍ മുറിച്ചുകളഞ്ഞു. എന്നിട്ടദ്ദേഹം 
അവരെ വിട്ടയച്ചു. “ഇക്കാര്യം ആളുകള്‍ പറ 
ഞ്ഞറിഞ്ഞ്‌ ദാവീദ്‌ തന്‍െറ ഉദ്യോഗസ്ഥന്മാരെ 
കാണാന്‍ ദൂതന്മാരെ അയച്ചു. അവര്‍ വളരെയ 
ധികം നാണം കെടുതിനാലാണ്‌ ദാവീദ്‌ അങ്ങ 
നെ ചെയ്തത്‌. ദാവീദുരാജാവു പറഞ്ഞു, “നി 
ങ്ങളുടെ താടിരോമം വീണ്ടും വളരുംവരെ 
യെരീഹോയില്‍ കാത്തുനില്‍ക്കുക. അനന്തരം 
യെരൂശലേമിലേക്കു മടങ്ങിവരുക.” 








അമ്മോന്യര്‍ക്കെതിരെ യുദ്ധം 

ഞങ്ങള്‍ ദാവീദിന്‍റെ ശത്രുക്കളായതായി 
അമ്മോന്യര്‍ മനസ്സിലാക്കി. അതിനാല്‍ അവര്‍ 
ബേത്ത-രെഹോബില്‍നിന്നും സോബയില്‍ 
നിന്നും അരാമ്യരെ വാടകയ്ക്കെടുത്തു. അരാ 
മയന്‍ കാലാള്‍പടയില്‍ 20000 പേരുണ്ടായിരുന്നു. 
മാഖയിലെ രാജാവിനെ ആയിരം പേരോടൊ 
പ്പവും 12,000 തോബുകാരെയും അമ്മോന്യര്‍ 
വാടകയ്ക്കെടുത്തു. 7ദാവീദ്‌ ഇതേപ്പറ്റി കേട്ടു. 
അതിനാല്‍ അദ്ദേഹം യോവാബിനെയും ശക്ത 
മായ സൈന്യത്തെയും അയച്ചു. അമ്മോന്യര്‍ 
യുദ്ധസന്നദ്ധരായി ഇറങ്ങി വന്നു. അവര്‍ നഗര 
വാതില്‍ക്കല്‍ നിന്നു. സോബാ, രെഹോബ്‌ 
എന്നിവിടങ്ങളില്‍നിന്നുള്ള അരാമൃഭടന്മാരും 
തോബ്‌, മാഖാ എന്നിവിടങ്ങളിലെ ഭടന്മാരും 
നഗരത്തിനു പുറത്തു കളത്തിലുണ്ടായിരുന്നു. 

തനിക്കു മുമ്പിലും പിമ്പിലുമായി ശത്രുക്കള്‍ 
നിലയുറപ്പിച്ചിരിക്കുന്നതായി യോവാബ്‌ മന 














രാജാവിന്‍െറ പുത്രന്മാരിലൊരുവനെപ്പോലെ 
മെഫീബോശെത്ത്‌ ഭക്ഷിച്ചു. 2മെഫീബോശെ 
ത്തിന്‌ മീഖാ എന്നു പേരായ യുവാവായ ഒരു 
പുത്രനുണ്ടായിരുന്നു. സീബയുടെ കുടുംബത്തി 
ല്‍പ്പെട്ട എല്ലാവരും മെഫീബോശെത്തിന്‍െറെ 
സേവകരായി. 3മെഫീബോശെത്ത്‌ രണ്ടു പാദ 
ങ്ങളും തളര്‍ന്നവനായിരുന്നു. യെരുശലേമി 
ലാണ്‌ അയാള്‍ വസിച്ചിരുന്നത്‌. മെഫീബോ 
ശെത്ത്‌ എന്നും രാജാവിന്‍െറ തീന്‍മേശയില്‍ 
ഭക്ഷണം കഴിച്ചു. 


ദാവീദിന്‍െറയാളുകളെ ഹാനൂന്‍ 
അപമാനിക്കുന്നു 

അമ്മോന്യരുടെ രാജാവായ നാഹാശ്‌ 
] പിന്നീട അന്തരിച്ചു. അയാള്‍ക്കുശേഷം 
പുത്രന്‍ ഹാനൂ൯ രാജാവായി. ദാവീദു പറ 
ഞ്ഞു, “നാഹാശ്‌ എന്നോടു ദയ കാട്ടിയിരുന്നു. 
അതിനാല്‍ അദ്ദേഹത്തിന്‍െറ പുത്രന്‍ ഹാനുൂ 
നോടും ഞാന്‍ ദയ കാട്ടണം.” അതിനാല്‍ ദാവീദ്‌ 
ഹാനൂനെ അയാളുടെ അപ്പനന്‍െറ മരണത്തില്‍ 
സമാധാനി പ്പിക്കാന്‍ തന്‍െറ ഉദ്യോഗസ്ഥന്മാരെ 
അയച്ചു. അങ്ങനെ ദാവീദിന്‍റെ ഉദ്യോഗസ്ഥ 

ന്മാര്‍ അമ്മോന്യരുടെ ദേശത്തേക്കു പോയി. 
എന്നാല്‍ അമ്മോന്യ ഉദ്യോഗസ്ഥന്മാര്‍ തങ്ങ 
ളുടെ യജമാനനായ ഹാനൂനോടു പറഞ്ഞു, 
“അങ്ങയെ ആശ്വസിപ്പിക്കുക വഴി അങ്ങയുടെ 
പിതാവിനെ ആദരിക്കാനാണ്‌ ദാവീദ്‌ തന്‍െറ 
ഉദ്യോഗസ്ഥന്മാരെ അയച്ചതെന്ന്‌ അങ്ങ്‌ കരുതു 
ന്നുണ്ടോ? അല്ല! അങ്ങയുടെ നഗരത്തെപ്പറ്റി 
യുള്ള കാര്യങ്ങള്‍ രഹസ്യമായി പഠിച്ചറിയാനാ 
ണവരെ ദാവീദ്‌ അയച്ചിരിക്കുന്നത്‌. അങ്ങ 


ലാക്കി. അതിനാലയാള്‍ യിസ്രായേല്‍ഭടന്മാ 
രില്‍ മികച്ച ചിലരെ തെരഞ്ഞെടുക്കുകയും 
അരാമ്യര്‍ക്കെതിരെ യുദ്ധം ചെയ്യാന്‍ ഇവരെ 
നിരത്തുകയും ചെയ്തു. 1മറ്റുളളവരെ യോവാ 
ബ്‌ തന്‍െറ സഹോദരനായ അബീശായിയോ 
ടൊപ്പം അമ്മോന്യര്‍ക്കെതിരെ യുദ്ധം ചെയ്യാന്‍ 
നിയോഗിച്ചു. 1യോവാബ്‌, അബീശായി 
യോടു പറഞ്ഞു, “എനിക്ക്‌ അരാമ്യരെ നേരിടാ 
നാകാതെ വന്നാല്‍ നീയെന്നെ സഹായിക്കണം. 
അതമ്മോന്യര്‍ നിനക്കു ശക്തരാണെന്നു വന്നാല്‍ 
ഞാന്‍ നിന്നെ സഹായിക്കാന്‍ വരാം. 1ശക്തരാ 
യിരിക്കുക. നമുക്ക്‌ നമ്മുടെ ജനതയ്ക്കും നമ്മു 
ടെ യഹോവയുടെ നഗരങ്ങള്‍ക്കുംവേണ്ടി പോ 
രാടാം. ശരിയെന്ന്‌ താന്‍ നിശ്ചയിക്കുന്നത്‌ 
യഹോവ നടപ്പാക്കട്ടെ.” 

13അനന്തരം യോവാബും സൈന്യവും അരാ 
മൃരെ ആക്രമിച്ചു. അരാമ്യര്‍ യോവാബില്‍ 
നിന്നും ഭടന്മാരില്‍നിന്നും ഓടിപ്പോയി. 14അരാ 
മൃയര്‍ ഓടിപ്പോകുന്നതു കണ്ട അമ്മോനൃരും 
അബീശായിയുടെ മുമ്പില്‍നിന്നും തങ്ങളുടെ 
നഗരത്തിലേക്കു ഓടിപ്പോയി. അതിനാല്‍ യോ 
വാബ്‌ അമ്മോന്ൃരുമായുള്ള യുദ്ധത്തില്‍ 
നിന്നും യെരൂശലേമിലേക്കു മടങ്ങിയെത്തി. 





വീണ്ടും യുദ്ധത്തിന്‌ അരാമ്യര്‍ 
നിശ്ചയിക്കുന്നു 
15യിസ്രായേലുകാര്‍ തങ്ങളെ തോല്ലിച്ചതായി 
അരാമ്യര്‍ക്കു ബോധ്യമായി. അതിനാല്‍ അവര്‍ 
ഒരു വലിയ സൈന്യമായി സംഘടിച്ചു. 1ഹേദ 
ദേസെര്‍, യൂഫ്രട്ടീസ്നദിയുടെ മറുകരയിലുള്ള 
അരാമ്യരെ കൊണ്ടുവരാന്‍ ദൂതന്മാരെ അയച്ചു. 


319 


ആ അരാമ്ൃയര്‍ ഹേലാമിലേക്കു വന്നു. ഹദദേസെ 
രിന്‍െറെ സേനാനായകനായ ശോബാക്ക്‌ ആയി 
രുന്നു അവരുടെ നേതാവ്‌. 17ദാവീദ്‌ ഇതേപ്പറ്റി 
അറിഞ്ഞു. അതിനാലദ്ദേഹം എല്ലാ യിസ്ധരായേ 
ലുകാരെയും സംഘടിപ്പിച്ചു. അവര്‍ യോര്‍ദ്ദാന്‍ 
നദി കടന്ന്‌ ഹേലാമിലേക്കു പോയി. 

അവിടെ യുദ്ധസന്നദ്ധരായിരുന്ന അരാമ്യര്‍ 
ദാവീദിന്‍റെ സേനയെ ആക്രമിച്ചു. 18എന്നാല്‍ 
ദാവീദ്‌ അരാമ്യരെ തോല്ലിക്കുകയും അരാമ്ൃര്‍ 
യിസ്രായേലുകാരില്‍നിന്നും ഓടിപ്പോകുകയും 
ചെയ്തു. എഴുന്നൂറു ഭടന്മാരെയും നാല്പതിനാ 
യിരം തേരാളികളെയും ദാവീദ്‌ വധിച്ചു. 
അരാമ്യസേനാനായകനായ ശോബാക്കിനെ 
യും ദാവീദ്‌ വധിച്ചു. യിസ്രായേലുകാര്‍ തങ്ങ 
ളെ തോല്ലിച്ചതായി ഹദദേസെരിനെ സേവിച്ച 
രാജാക്കന്മാര്‍ക്കു മനസ്സിലായി. അതിനാല്‍ 
അവര്‍ യിസ്ധായേലുമായി സമാധാനം സ്ഥാ 
പിച്ച്‌ അവരെ സേവിച്ചു. അമ്മോന്യരെ വീ 
ണ്ടും സഹായിക്കാന്‍ അരാമ്യര്‍ ഭയന്നു. 














ദാവീദ്‌ ബത്ശേബയെ കണ്ടുമുട്ടുന്നു 
Vl 5 യുദ്ധത്തിനു പുറപ്പെടാ 
റുള്ള വസന്തകാലത്തില്‍ ദാവീദ്‌, യോ 
വാബിനെയും തന്‍െറ സൈന്യത്തെയും മുഴു 
വന്‍ യിസ്രായേലുകാരെയും അമ്മോന്യരെ 
നശി പ്പിക്കാനയച്ചു. യോവാബിനന്‍െറ സൈന്യം 
അവരുടെ തലസ്ഥാനനഗരമായ രബ്ുയും ആക്ര 
മിച്ചു. 
എന്നാല്‍ ദാവീദ്‌ യെരുശലേമില്‍ തങ്ങിയതേ 
യുള്ളൂ. 2വൈകുന്നേരം അദ്ദേഹം തന്‍െറ കിടക്ക 
യില്‍ നിന്നെഴുന്നേറ്റു. രാജകൊട്ടാരത്തിനന്‍െറ 
മട്ടുപ്പാവില്‍ അദ്ദേഹം ഉലാത്തി. മട്ടുപ്പാവില്‍ 
നില്‍ക്കുമ്പോള്‍ ഒരു സ്ത്രീ കുളിക്കുന്നത്‌ ദാവീദ്‌ 
കണ്ടു. അവള്‍ അതിസുന്ദരിയായിരുന്നു. 3അതി 
നാല്‍ ദാവീദ്‌ തന്‍െറ ഉദ്യോഗസ്ഥരെ വിളിച്ചുവ 








2 ശമൂവേല്‍ 10:17-11:21 


അയച്ചു. 9എന്നാല്‍ ഉരീയാവ്‌ വീട്ടിലേക്കല്ല 
പോയത്‌. അയാള്‍ കൊട്ടാരവാതിലിനു പുറ 
ത്തു കിടന്നുറങ്ങി. എല്ലാ രാജഭൂത്യന്മാരെയും 
പോലെയാണയാളുറങ്ങിയത്‌. 18ൂത്യന്മാര്‍ ദാവീ 
ദിനോടു പറഞ്ഞു, “ഈരീയാവ്‌ വീട്ടിലേക്കു 
പോയിട്ടില്ല;. 

അനന്തരം ദാവീദ്‌ ഈരീയാവിനോടു ചോ 
ദിച്ചു, “ദീര്‍ഘയാത്ര ചെയ്താണ്‌ നീ വന്നത്‌. 
പിന്നെന്താണ്‌ വീട്ടിലേക്കു പോകാത്തത്‌?” 

വ ഉനരീയാവ്‌ ദാവീദിനോടു പറഞ്ഞു, “വിശു 
ദ്ധപെട്ടകവും യിസ്രായേല്‍ഭടന്മാരും യെഹൂ 
ദയും കൂടാരങ്ങളില്‍ വസിക്കുന്നു. എന്‍െറ യജ 
മാനന്‍ യോവാബും എന്‍റ യജമാനനായ 
രാജാവിന്‍െറ ഉദ്യോഗസ്ഥന്മാരും പുറത്ത്‌ വയ 
ലിലും താമസിക്കുന്നു. അതിനാല്‍ ഞാനെന്‍റെ 
വീട്ടില്‍ പോയി കിടക്കുകയും ഭാര്യയോടൊത്ത്‌ 
ശയിക്കുന്നതും ന്യായമല്ല.” 

ദാവീദ്‌ ഈരീയാവിനോടു പറഞ്ഞു, “ഇന്ന്‌ 
ഇവിടെ താമസിക്കുക. നാളെ നിന്നെ ഞാന്‍ 
യുദ്ധത്തിനു വിടാം.”ആ ദിവസം ഉരരീയാവ്‌ 
യെരൂശലേമില്‍ തങ്ങി. പിറ്റേന്നു പ്രഭാതംവരെ 
അവന്‍ അവിടെ താമസിച്ചു. 13അനന്തരം 
ദാവീദ്‌ ഈരീയാവിനോടു വീണ്ടും തന്നെ വന്നു 
കാണുവാന്‍ ആവശ്യപ്പെട്ടു. രീയാവ്‌ ദാവീദി 
നോടൊപ്പം തിന്നുകയും കുടിക്കുകയും ചെ 
യ്തു. ദാവീദ്‌ ഈരീയാവിനു മദ്യം കൊടുത്തു 
ലക്കു കെടുത്തി. പക്ഷേ അപ്പോഴും ഈരീയാവ്‌ 
വീട്ടിലേക്കു പോയില്ല. ആ സായാഹ്നത്തില്‍ 
ഈരീയാവ്‌ ന കൊട്ടാര 
ത്തിനു പുറത്ത്‌ ഉറങ്ങാന്‍ പോയ 




















ഈരീയാവിനെ വധിക്കാന്‍ ദാവീദ്‌ 
ആലോചന നടത്തുന്നു 
14പിറ്റേന്നു കാലത്ത്‌ ദാവീദ്‌ യോവാബിന്‌ 





രൂത്തി അവളാരാണെന്ന്‌ അന്വേഷിച്ചു. ഒരു 
ഉദ്യോഗസ്ഥന്‍ മറുപടി പറഞ്ഞു, “എലീയാമി 
ന്‍െറ പുത്രിയും ഹിത്യനായ ഉരരീയാവിന്‍െറെ 
ഭാര്യയുമായ ബത്ശേബയാണ്‌ അവള്‍.” 
മ്ബത്ശേബയെ തന്‍െറയടുത്തേക്കു കൊണ്ടു 
വരാന്‍ ദാവീദ്‌ ദൂതന്മാരെ അയച്ചു. അവള്‍ 
ദാവീദിന്‍െറയടുത്തു വരികയും അവ൯ അവ 
ളുമായി ലൈംഗികവേഴ്ചയിലേര്‍പ്പെടുകയും 
ചെയ്തു. അവള്‍ സ്വയം കഴുകി തന്‍െറ വീട്ടി 
ലേക്കു മടങ്ങി. 5എന്നാല്‍ ബത്ശേബ ഗര്‍ഭിണി 
യായി. അവള്‍ തന്‍െറ അവസ്ഥയറിയിക്കാ൯ 
ദാവീദിന്‌ ഒരു സന്ദേശമയച്ചു. അവള്‍ അയാ 
ളോടു പറഞ്ഞു, “ഞാന്‍ ഗര്‍ഭിണിയാണ്‌.” 





തന്‍െറ പാപം ഒളിപ്പിക്കാന്‍ 
ദാവീദിന്‍െറ ശ്രമം 

ദാവീദ്‌ യോവാബിന്‌ സന്ദേശം അയച്ചു. 
“ഹിത്യനായ ഈരീയാവിനെ ഇങ്ങോട്ടയ 
യ്ക്കുക.” 

അതിനാല്‍ യോവാബ്‌ ഉനരീയാവിനെ ദാവീ 
ദിന്‍െറയടുക്കലേക്കയച്ചു. 'ഈരീയാവുമായി 
ദാവീദ്‌ സംഭാഷണം നടത്തി. യോവാബിനെ 
പ്പറ്റിയും സൈന്യത്തെല്പറ്റിയും യുദ്ധത്തെപ്പറ്റി 
യുമൊക്കെ ദാവീദ്‌ ഈരീയാവിനോടു ചോ 


ദിച്ചു. 
അനന്തരം ദാവീദ്‌ ഈരീയാവിനോടു 
പറഞ്ഞു, “വീട്ടിലേക്കു പോയി വിശ്രമിക്കുക.” 


ഈരീയാവ്‌ രാജകൊട്ടാരത്തില്‍നിന്നും പൂറ 
പ്പെട്ടു. രാജാവ്‌ ഈരീയാവിന്‌ ഒരു സമ്മാനവും 


ഒരു കത്തെഴുതി. ഉരരീയാവിന്‍െറെ കൈയില്‍ 
കത്തു കൊണ്ടുപോകാന്‍ ഏല്ലിച്ചു. കത്തില്‍, 
“യുദ്ധം കൊടുമ്പിരികൊള്ളുന്ന ഭാഗത്ത്‌ മുന്‍ 
നിരയില്‍ ഉനരീയാവിനെ നിയോഗിക്കുക. 
അവനെ അവിടെ ഒറ്റയിക്കുവിടുക. യുദ്ധത്തില്‍ 
അവന്‍ കൊല്ലപ്പെടട്ടെ” എന്നെഴുതിയിരുന്നു. 
16യോവാബ്‌ തന്‍െറ നിരീക്ഷണത്തിലൂടെ ഏ 
റ്റവും ധീരന്മാരായ അമ്മോന്യരെ കണ്ടുപിടി 
ച്ചു. അയാള്‍ ഉനരീയാവിനെ ആ സ്ഥലത്തേക്ക 
യയ്ക്കാന്‍ തെരഞ്ഞെടുത്തു. 1രബ്ബയിലെ നഗര 
വാസികള്‍ യോവാബിനെതിരെ യുദ്ധം ചെ 
യ്യാന്‍ ഇറങ്ങി വന്നു. ദാവീദിന്‍റെ ഏതാനുമാ 
ളുകള്‍ കൊല്ലപ്പെട്ടു. ഹിത്യനായ ഉനരീയാവും 
അവരിലൊരാളായിരുന്നു. ദയുദ്ധത്തിലുണ്ടായ 
കാര്യങ്ങളെപ്പറ്റി യോവാബ്‌ ദാവീദിനെ അറി 
യിച്ചു. 1യുദ്ധത്തിലെന്താണുണ്ടായതെന്ന്‌ ദാ 
വീദുരാജാവിനെ അറിയിക്കാന്‍ യോവാബ്‌ 
ദൂതനോടു പറഞ്ഞു. 20“രാജാവപ്പോള്‍ കോപി 
ച്ചേക്കാം. “യോവാബിന്‍െറെ സൈന്യം എന്തി 
നാണ്‌ നഗരത്തോട്‌ അത്രയടുത്തു യുദ്ധം ചെ 
യ്യാന്‍ പോയത്‌? അവന്‍െറ ഭടന്മാരുടെ നേര്‍ക്ക്‌ 
നഗരമതിലിന്മേല്‍ നിന്നുകൊണ്ട്‌ അമന്പെയ്യാന്‍ 
കഴിയുന്നവര്‍ അവിടെയുണ്ടാകാമെന്ന്‌ അവന്‍ 
തീര്‍ച്ചയായും അറിയാമല്ലോ. 2 യെരുബ്െശേ 
ത്തിന്‍െറ പുത്രനായ അബീമേലെക്കിനെ ഒരു 
സ്ത്രീ വധിച്ച കാര്യം അവന്‍ ഓര്‍ക്കുന്നില്ലേ? 
അത്‌ തേബെസിലായിരുന്നു. നഗരമതിലി 
ന്മേല്‍ നിന്നുകൊണ്ടാണവള്‍ അബീമേലേ 
ക്ടി റ്റ മേല്‍ തിരികല്ലിന്‍െറ മേല്‍ഭാഗം എടു 




















2 ശമൂവേല്‍ 11:22-12:17 


ത്തെറിഞ്ഞത്‌. എന്നിട്ടുമെന്തിനാണവന്‍ മതി 
ലിനോടു വളരെ അടുത്തു പോയത്‌?” എന്നു 
രാജാവു ചോദിച്ചേക്കാം. ദാവീദുരാജാവ്‌ 
അങ്ങനെ വല്ലതും പറഞ്ഞാല്‍ നീ ഈ സന്ദേശം 
അദ്ദേഹത്തോടു പറയുക, “അങ്ങയുടെ ഭടന്‍ 
ഉരീയാവ്‌ എന്ന ഹിത്യനും മരണമടഞ്ഞു.” 

മായോവാബു പറഞ്ഞതെല്ലാം ദൂതന്‍ പോയി 
ദാവീദിനോടു പറഞ്ഞു. 2ദദൂത൯ ദാവീദിനോടു 
പറഞ്ഞു, “വയലില്‍ അമ്മോന്യര്‍ ഞങ്ങളോടു 
യുദ്ധം ചെയ്തു. ഞങ്ങള്‍ അവരെ നേരിടുകയും 
നഗരകവാടംവരെ അവരെ ഓടിക്കുകയും 
ചെയ്തു. 4അപ്പോള്‍ മതിലിനുമേല്‍ നിന്നവര്‍ 
അങ്ങയുടെ ഭടന്മാര്‍ക്കു നേരെ അമ്പെയ്തു. 
അങ്ങയുടെ ഭടന്മാരില്‍ ചിലര്‍ കൊല്ലപ്പെട്ടു. 
അങ്ങയുടെ ഭടന്‍ ഹിത്യനായ ഈരീയാവും കൊ 
ലൃപ്പെടു.” 

ദാവീദ്‌ ദൂതനോടു പറഞ്ഞു, “യോവാബിന്‌ 
ഈ സന്ദേശം നല്‍കുക: 'ഇക്കാര്യമോര്‍ത്ത്‌ അത്ര 
വേവലാതിപ്പെടേണ്ട. ഒരുവാളുകൊണ്ട്‌ ഒരാള 
ല്ലെങ്കില്‍ മറ്റൊരാള്‍ വധിക്കപ്പെടും. രബ്ബയ്ക്കെ 
തിരെ ശക്തമായൊരാക്രമണം നടത്തുക. നീ 
ജയിക്കും.” ഈ വാക്കുകള്‍കൊണ്ട്‌ യോവാ 
ബിനെ പ്രോത്സാഹി പ്പിക്കുക.” 




















ദാവീദ്‌ ബത്ശേബയെ വിവാഹം 
കഴിക്കുന്നു 
2%തനന്‍െറ ഭര്‍ത്താവ്‌ ഈരീയാവ്‌ മരിച്ചെന്ന്‌ 
ബത്ശേബാ അറിഞ്ഞു. അവള്‍ അയാള്‍ക്കു 
വേണ്ടി വിലപിച്ചു. 27ദു:ഖാചരണം കഴിഞ്ഞ 
പ്പോള്‍, അവളെ തനന്‍െറയടുത്തു കൊണ്ടുവരാന്‍ 
ദാവീദ്‌ ദാസന്മാരെ അയച്ചു. അവള്‍ ദാവീദി 
ന്‍െറ ഭാര്യയായിത്തീരുകയും ദാവീദിനു വേണ്ടി 
ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. 
എന്നാല്‍ ദാവീദിന്‍റെ ഈ ദുഷ്പ്രവൃത്തികള്‍ 
യഹോവയ്ക്ക്‌ ഇഷ്ടപ്പെട്ടില്ല. 





നാഥാന്‍ ദാവീദിനോടു സംസാരിക്കുന്നു 
യഹോവ നാഥാനെ ദാവീദിന്‍െറയടു 
] ത്തേക്കയച്ചു. നാഥാന്‍ ദാവീദിന്‍െറയടു 
ത്തേക്കു പോയി. നാഥാന്‍ പറഞ്ഞു, “ഒരു നഗര 
ത്തില്‍ രണ്ടു പേരുണ്ടായിരുന്നു. ഒരാള്‍ ധനി 
കന്‍. മറ്റെയാള്‍ ദരിദ്രനും. ധനികന്‍ ധാരാളം 
ആടുകളും കന്നുകാലികളും ഉണ്ടായിരുന്നു. 3എ 
ന്നാല്‍ ദരിദ്രന്‌ അയാള്‍ വാങ്ങിയ ഒരു പെണ്ണാ 
ട്ടിന്‍കുട്ടി മാത്രമാണുണ്ടായിരുന്നത്‌. അയാള്‍ 
അതിനെ വളര്‍ത്തി. ആട്ടിന്‍കുട്ടി അയാളോടും 
അയാളുടെ കുട്ടികളോടുമൊപ്പം വളര്‍ന്നു. 
കുഞ്ഞാട്‌ ദരിദ്രനെ ആഹാരത്തില്‍നിന്നു 
ഭക്ഷിക്കുകയും അയാളുടെ കോപ്പയില്‍നിന്നു 
കുടിക്കുകയും ചെയ്തു. ദരിദ്രനന്‍െറ നെഞ്ചിലാ 
ണ്‌ കുഞ്ഞാടുറങ്ങിയിരുന്നത്‌. കുഞ്ഞാട്‌ അയാ 
ള്‍ക്ക്‌ ഒരു പുത്രിയെപ്പോലെയായിരുന്നു. 
“അക്കാലത്ത്‌ ഒരു യാത്രികന്‍ സന്ദര്‍ശനാര്‍ 
ത്ഥം ധനികന്‍െറ വീട്ടിലെത്തി. അയാള്‍ക്ക്‌ ഭക്ഷ 
ണമൊരുക്കാ൯ ധനികന്‍ നിശ്ചയിച്ചു. എന്നാല 
തിന്‌ തന്‍െറ ആട്ടിന്‍പറ്റത്തില്‍നിന്നോ കന്നു 
കാലികളില്‍നിന്നോ എന്തെങ്കിലുമെടുക്കാ൯ 
അയാള്‍ തയ്യാറായില്ല. അയാള്‍ ദരിദ്രന്‍െറ 
ആട്ടിന്‍കുട്ടിയെ പിടിച്ചു. അയാളതിനെ 
കൊന്ന്‌ അതിഥിയ്ക്കു ഭക്ഷണമൊരുക്കി.” ടധനി 
കനോടു ദാവീദിന്‌ വളരെ കോപമുണ്ടായി. 
അയാള്‍ നാഥാനോടു പറഞ്ഞു, “ജീവിച്ചിരിക്കു 
ന്ന യഹോവയാണെ സത്യം, അങ്ങനെ ചെയ്ത 
വന്‍ വധിക്കപ്പെടണം അയാള്‍ ആടിനന്‍െറ 


320 


നാലിരട്ടി വില നല്‍കണം. കാരണം, ഒട്ടും 
93 


കരുണയില്ലാതെയാണയാള്‍ ഇതു ചെയ്തത്‌. 


ദാവീദിന്‍റെ പാപനത്തെപ്പറ്റി 
നാഥാന്‍ പറയുന്നു 

അനന്തരം നാഥാന്‍ ദാവീദിനോടു പറഞ്ഞു, 
“നീയാണയാള്‍. യിസ്രായേലിന്‍റെ ദൈവമാ 
കുന്ന യഹോവ പറയുന്നതിതാണ്‌, “യിനസ്ധരായേ 
ലിന്‍െറ രാജാവായി ഞാന്‍ നിന്നെ അഭിഷേകം 
ചെയ്തു. ശൌലില്‍നിന്നും നിന്നെ ഞാന്‍ 
രക്ഷിച്ചു. അവന്‍െറ കുടുംബത്തെയും ഭാര്യമാ 
രെയും സ്വന്തമാക്കാന്‍ ഞാന്‍ നിന്നെ അനുവ 
ദിച്ചു. നിന്നെ ഞാ൯ യിസ്രായേലിനന്‍െറെയും 
യെഹൂദയുടെയും രാജാവാക്കി. അതു പോരാ 
ത്തതുപോലെ നിനക്കു ഞാന്‍ അധികമധികം 
നല്‍കി. പിന്നെന്താണ്‌ നീ യഹോവയുടെ 
കല്പനയെ ധിക്കരിച്ചത്‌? തെറ്റെന്നു യഹോവ 
വിധിച്ച കാര്യങ്ങള്‍ നീയെന്തിനു ചെയ്തു? 
ഹിത്യനായ ഉരീയാവിനെ നീ വാളുകൊണ്ടു 
വധിച്ചു. അവന്‍െറ ഭാര്യയെ നീ നിന്‍െറ ഭാര്യ 
യാക്കി. അതെ, ഉനരീയാവിനെ നീ അതമ്മോന്യ 
രുടെ വാളുകൊണ്ടു വധിച്ചു. 14അതിനാല്‍ 
നിന്‍െറ കുടുംബത്തില്‍നിന്നും ഒരിക്കലും വാള്‍ 
അകന്നുപോകില്ല. ഹിത്യനായ ഉനരീയാവി 
ന്‍െറ ഭാര്യയെ നീ കൈക്കലാക്കി. അങ്ങനെ, 
നീ എന്നെ വകവയ്ക്കുന്നില്ലെന്നു സ്വയം തെളി 
യിച്ചു.” 

11“യഹോവ ഇങ്ങനെ പറയുന്നു, “ഞാന്‍ 
നിനക്കു കുഴപ്പങ്ങളുണ്ടാക്കും. ഈ കുഴപ്പം നി 
ന്‍െറ സ്വന്തം കുടുംബത്തില്‍ നിന്നായിരിക്കും. 
നിന്‍െറ പത്നിമാരെ ഞാന്‍ നിന്നില്‍ നിന്നെ 
ടുത്ത്‌ നിന്നോടു വളരെയടുത്തുള്ള ഒരാള്‍ക്കു 
നല്‍കും. അയാള്‍ നിന്‍െറ പത്നിമാരോടൊത്തു 
ശയിക്കുകയും എല്ലാവരും അതറിയുകയും 
ചെയ്യും! 12നീ ബത്ശേബയോടൊത്ത്‌ രഹസ്യ 
മായി ശയിച്ചു. എന്നാല്‍ ഞാന്‍ ഇതെല്ലാം 
നടപ്പാക്കുന്നത്‌ എല്ലാ യിസ്രായേലുകാരും 
കാണ്‍കെയായിരിക്കും.”* 13അനന്തരം ദാവീദ്‌ 
നാഥാനോടു പറഞ്ഞു, “യഹോവയ്ക്കെതിരെ 
ഞാന്‍ പാപം ചെയ്തു.”നാഥാന്‍൯ ദാവീദിനോടു 
പറഞ്ഞു, “യഹോവ നിന്നോടു ക്ഷമിക്കും. 
നിന്‍െറ പാപങ്ങള്‍പോലും അവന്‍ പൊറു 
ക്കും. നീ മരിക്കില്ല. 14എന്നാല്‍ നിന്‍െറ പ്രവൃത്തി 
ശത്രുക്കളില്‍ യഹോവയോടുള്ള ആദരവില്ലാ 
താക്കി! അക്കാരണംകൊണ്ട്‌ നിനക്കുണ്ടായ 
പുത്രന്‍ മരിക്കും.” 

















ദാവീദിന്‍െറയും ബത്ശേബയുടെയും 
പുത്രന്‍ മരിക്കുന്നു 

അനന്തരം നാഥാന്‍ ഭവനത്തിലേക്കു 
പോയി. യഹോവ, ദാവീദിന്‍െറയും ഈരീയാ 
വിന്‍െറ ഭാര്യയുടെയും പുത്രന്‌ മാരകരോഗം 
വരുത്തി. 1ദാവീദ്‌ പുത്രനു വേണ്ടി ദൈവ 
ത്തോടു പ്രാര്‍ത്ഥിച്ചു. ദാവീദ്‌ തിന്നാനും കൂടി 
ക്കാനും വിസമ്മതിച്ചു. അയാള്‍ തന്‍െറ ഭവന 
ത്തില്‍ കടന്ന്‌ അവിടെ തങ്ങി. രാത്രി മുഴുവന്‍ 
അയാള്‍ നിലത്തു കിടന്നു. 

ദാവീദിന്‍റെ കുടുംബത്തിലെ മൂപ്പന്മാര്‍ 
വന്ന്‌ അയാളെ നിലത്തുനിന്നും എഴുന്നേല്പി 
ക്കാന്‍ ശ്രമിച്ചു. എന്നാല്‍ ദാവീദ്‌ എഴുന്നേല്‍ 

















എല്ലാവരും ...ചെയ്യും “സൂര്യന്‍സാക്ഷിയായി” 


എന്നു വാച്യാര്‍ത്ഥം. 


എല്ലാ ... കാണ്‍കെയായിരിക്കും “സകല യിസ്രായേ 
ലൂകാര്‍ക്കും സൂര്യനും മുന്നില്‍ എന്നര്‍ത്ഥം. 





321 


ക്കാന്‍ മടിച്ചു. ഈ മൂപ്പന്മാരോടൊത്ത്‌ ആഹാരം 
കുഴിക്കാന്‍ അദ്ദേഹം വിസമ്മതിച്ചു. 18ഏഴാം 
ദിവസം കൂട്ടി മരിച്ചു. കുട്ടി മരിച്ച കാര്യം 
ദാവീദിനോടു പറയാന്‍ ഭൃത്യന്മാര്‍ ഭയന്നു. 
അയാളെന്തങ്കിലും കടുംകൈ ചെയ്തെങ്കിലോ 
എന്നായിരുന്നു അവരുടെ പേടി. അവര്‍ കൂടി 
യാലോചിച്ചു, “കുട്ടി ജീവിച്ചിരുന്നപ്പോള്‍ 
ദാവീദ്‌ നമ്മെ ശ്രവിക്കാന്‍ കൂട്ടാക്കിയില്ല. ഇനി 
കൂട്ടി മരിച്ച വിവരം കേട്ടാല്‍ ദാവീദ്‌ സ്വയം 
വല്ല കടുംകൈയും ചെയ്തേക്കാം.” 

19എന്നാല്‍ തനറെ ദാസന്മാര്‍ പിറുപിറു 
ക്കുന്നതു ദാവീദു കണ്ടു. അപ്പോള്‍ കുട്ടി മരി 
ച്ചുവെന്ന്‌ ദാവീദിനു മനസ്സിലായി. അതിനാല്‍ 
ദാവീദ്‌ തന്‍െറ ദാസന്മാരോടു ചോദിച്ചു, “കുട്ടി 
മരിച്ചോ? ഭൃത്യന്മാര്‍ പറഞ്ഞു, “ഉവ്വ്‌, അവന്‍ 
മരിച്ചു.” 

2%അപ്പോള്‍ ദാവീദ്‌ നിലത്തുനിന്നും എഴു 
ന്നേറ്റു. അയാള്‍ ദേഹം കഴുകി. അയാള്‍ തന്‍െറ 
വസ്ത്രങ്ങള്‍ മാറി ധരിച്ചു. എന്നിട്ടയാള്‍ 
യഹോവയുടെ ആലയത്തിനുള്ളിലേക്കു ആരാ 
ധനയ്ക്കായി കയറി. എന്നിട്ടദ്ദേഹം ഭവനത്തി 
ലേക്കു ചെന്ന്‌ ആഹാരം ആവശ്യപ്പെട്ടു. അദ്ദേഹ 
ത്തിന്‍റെ ഭൃത്യന്മാര്‍ അദ്ദേഹത്തിനു ഭക്ഷണം 
നല്‍കുകയും അദ്ദേഹമതു കഴിക്കുകയും 
ചെയ്തു. 

മ്ദാവീദിന്‍െറ ദാസന്മാര്‍ അദ്ദേഹത്തോടു 
പറഞ്ഞു, “അങ്ങെന്താണിങ്ങനെയൊക്കെ ചെ 
യുന്നത്‌? കുട്ടി ജീവിച്ചിരുന്നപ്പോള്‍ അങ്ങ്‌ 
ഭക്ഷിക്കാന്‍ കൂട്ടാക്കിയില്ല. അങ്ങ്‌ വിലപിച്ചു. 
എന്നാല്‍ കുട്ടി മരിച്ചപ്പോള്‍ അങ്ങ്‌ എഴുന്നേറ്റു 
ഭക്ഷിച്ചു.” 

മദാവീദു പറഞ്ഞു, “കൂട്ടി ജീവിച്ചിരുന്ന 
പ്പോള്‍ ഞാന്‍ ആഹാരം കഴിക്കാന്‍ വിസമ്മതി 
ക്കുകയും വിലപിക്കുകയും ചെയ്തു. കാരണം, 
“യഹോവയ്ക്ക്‌ എന്നോടു കരുണ തോന്നി കൂട്ടി 
യെ ജീവിക്കാന്‍ അനുവദിച്ചെങ്കിലോ” ന്ന്‌ 
ഞാന്‍ കരുതി. 23എന്നാലിപ്പോള്‍ കൂട്ടി മരിച്ചു. 
പിന്നെന്തിനു ഞാന്‍ ഭക്ഷിക്കാതിരിക്കണം? 
കുട്ടിയെ പുനര്‍ജ്ജീവിപ്പിക്കാ൯ എനിക്കാ 
വൂമോ? ഇല്ല! ഒരു ദിനം ഞാനവനന്‍െറെയടു 
ത്തേക്കു പോകും. പക്ഷേ അവന്‍ എനന്‍െറയടു 
ത്തേക്കു മടങ്ങി വരാനാവില്ല.” 








ശലോമോന്‍ ജനിക്കുന്നു 

24അനന്തരം ദാവീദ്‌ തന്‍െറ പത്നിയായ ബത്‌ 
ശേബയെ ആശ്വസിപ്പിച്ചു. അദ്ദേഹം അവളോ 
ടൊത്തു ശയിക്കുകയും അവളുമായി ലൈംഗിക 
ബന്ധത്തിലേര്‍പ്പെടുകയും ചെയ്തു. ബത്ശേ 
ബ വീണ്ടും ഗര്‍ഭവതിയായി. അവള്‍ക്ക്‌ മറ്റൊരു 
പുത്രനുണ്ടായി. ദാവീദ്‌ അവന്‍ ശലോമോന്‍ 
എന്നു പേരിട്ടു. യഹോവ ശലോമോനെ സ്നേ 
ഹിച്ചു. യഹോവ പ്രവാചകനായ നാഥാനി 
ലൂടെ വചനം അയച്ചു. നാഥാന്‍, ശലോമോന്‍ 
യെദീദ്യാവ്‌ എന്നു പേരു നല്‍കി. യഹോവ 
യ്ക്കു വേണ്ടിയാണു നാഥാന്‍ ഇതു ചെയ്തത്‌. 




















ദാവീദ്‌ രബ്ബാ പിടിച്ചടക്കുന്നു 

26അത്മോന്യരുടെ രബ്ബയ്ക്കെതിരെ യോവാ 
ബ്‌ പടപൊരുതി. രാജാവിന്‍െറ നഗരം അദ്ദേ 
ഹം പിടിച്ചടക്കി. 7യോവാബ്‌ ദാവീദിന്‍െറെയ 
ടുത്തേക്കു ദൂതന്മാരെ അയച്ചു പറഞ്ഞു, “ഞാന്‍ 
രബ്ബയ്ക്കെതിരെ യുദ്ധം ചെയ്തു. ജലനഗരം 
ഞാന്‍ പിടിച്ചെടുത്തു. ഇനി മറ്റുള്ളവരെയും 
കൂട്ടിവന്ന്‌ ഈ നഗരത്തിനെതിരെ യുദ്ധം 











2 ശമൂവേല്‍ 12:18-13:6 


ചെയ്യുക. ഞാനിതിനെ പിടിച്ചടക്കുംമുന്വേ ഈ 
നഗരം പിടിച്ചടക്കുക. ഞാന്‍ ഈ നഗരം പിടി 
ച്ചെടുത്താല്‍ ഇത്‌ എന്‍െറ പേരില്‍ അറിയ 
പ്പെടും.” 

29അപ്പോള്‍ ദാവീദ്‌ എല്ലാവരെയും വിളിച്ചു 
കൂട്ടി. രബ്ബായിലേക്കു പോയി. അദ്ദേഹം രബ്ബാ 
യ്ക്കെതിരെ പടവെട്ടി. ആ നഗരം പിടിച്ചടക്കി. 
ദാവീദ്‌ അവരുടെ രാജാവിന്‍െറ തലയില്‍ 
നിന്നും കിതീടം ഈരിയെടുത്തു. ആ സ്വവര്‍ണ്ണക്കി 
രീടത്തിന്‌ ഒരു താലന്ത്‌ ഭാരമുണ്ടായിരുന്നു. കിരീ 
ടത്തില്‍ വിലപിടിച്ച കല്ലുകളുണ്ടായിരുന്നു. 
അവര്‍ കിരീടം ദാവീദിന്‍റെ ശിരസ്സിലണിയി 
ച്ചു. നഗരത്തിൽനിന്നും വിലപിടിച്ച അനേകം 
സാധനങ്ങള്‍ ദാവീദ്‌ എടുത്തു. 

31രബ്ബാനഗരത്തില്‍ നിന്നുള്ള ആളുകളെയും 
ദാവീദ്‌ കൊണ്ടുവന്നു. അറക്കവാള്‍, കൂന്താലി, 
കോടാലി എന്നിവകൊണ്ടുള്ള ജോലിക്ക്‌ അവ 
രെ നിയമിച്ചു. ഇഷ്ടികകൊണ്ട്‌ സാധനങ്ങള്‍ 
നിര്‍മ്മിക്കാനും അവനവരെ ഏര്‍പ്പെടുത്തി. 
എല്ലാ അമ്മോന്യനഗരത്തോടും ദാവീദ്‌ അങ്ങ 
നെതന്നെ ചെയ്തു. അനന്തരം ദാവീദും മുഴു 
വന്‍സൈന്യവും യെരൂശലേമിലേക്കു മടങ്ങി. 




















അമ്നോനും താമാരും 
ദാവീദിന്‌ അബ്ശാലോം എന്നു പേരായ 

13% പുത്രനുണ്ടായിരുന്നു. താമാര്‍ എന്നാ 
യിരുന്നു അബ്ശാലോമിന്‍െറ സഹോദരിയുടെ 
പേര്‍. അവള്‍ അതി സുന്ദരിയായിരുന്നു. ദാവീ 
ദിന്‍ പുത്രന്മാരില്‍ മറ്റൊരുവനായ അമ്‌ 
നോന്‍ 2താമാരിനെ സ്നേഹിച്ചു. താമാര്‍ കന്യ 
കയായിരുന്നു. അവളോടു മോശമായെന്തെ 
ങ്കിലും ചെയ്യാന്‍ അയാള്‍ ആലോചിച്ചില്ല. 
എന്നാല്‍ അമ്നോന്‍ അവളോട്‌ വളരെ കാമം 
തോന്നി. അവളെപ്പറ്റി വളരെ ചിന്തിച്ച്‌ അയാള്‍ 
സ്വയം രോഗിയായിത്തീര്‍ന്നു. 

ദാവീദിന്‍റെ സഹോദരനായിരുന്ന ശിമെയ 
യുടെ പുത്രനായ യോനാദാബ്‌ അമ്നോനന്‍െറ 
ചങ്ങാതിയായിരുന്നു. യോനാദാബ്‌ ബുദ്ധിമാ 
നായിരുന്നു. യോനാദാബ്‌ അമ്നോനോടു പറ 
ഞ്ഞു,“ഓരോ ദിവസം ചെല്ലുന്തോറും നീ മെലി 
ഞ്ഞു മെലിഞ്ഞു വരുന്നല്ലോ! നീ രാജാവിന്‍െറ 
പുത്രനാണ്‌! ധാരാളം ആഹാരം ഉണ്ടായിട്ടും 
നീയെന്താണു ക്ഷീണിക്കുന്നത്‌? എന്നോടു കാ 
ര്യം പറയൂ!” അമ്നോന്‍ യോനാദാബിനോടു 
പറഞ്ഞു, “താമാരിനെ ഞാന്‍ സ്നേഹിക്കുന്നു. 
എന്നാലവള്‍ എന്‍റെ അര്‍ദ്ധസഹോദരന്‍ 
അബ്ശാലോമിന്‍െറെ സഹോദരിയാണ്‌.” 

ടയോനാദാബ്‌ അമ്നോനോടു പറഞ്ഞു, 
“പോയി ശയ്യയില്‍ കിടക്കുക. രോഗിയായി 
നടിയ്ക്കുക. അപ്പോള്‍ നിന്‍െറ പിതാവ്‌ നിന്നെ 
ക്കാണാന്‍ വരും. അദ്ദേഹത്തോടു പറയുക, 
എന്‍റ സഹോദരി താമാരിനെ ഇവിടെ വന്ന്‌ 
എനിക്കു ഭക്ഷണം തരാന്‍ അനുവദിച്ചാലും. 
“അവള്‍ എന്‍െറ മുമ്പില്‍വച്ച്‌ ഭക്ഷണമുണ്ടാ 
ക്കട്ടെ. അപ്പോളെനിക്കതു കാണ്‍കയും അവ 
ളുടെ കൈയില്‍നിന്നു വാങ്ങിക്കഴിക്കുകയുമാ 
കാമല്ലോ.” 

അങ്ങനെ, അമ്നോന്‍ കിടക്കയില്‍ കിടക്കുക 
യും രോഗിയെപ്പോലെ നടിക്കുകയും ചെയ്തു. 
ദാവീദുരാജാവ്‌ അമ്നോനെ കാണാന്‍ വന്നു. 
അമ്നോന്‍ ദാവീദുരാജാവിനോടു പറഞ്ഞു, 











അവരുടെ ... തല അഥവാ “മില്‍കോമിന്‍െറതല” 
അമ്മോന്യര്‍ ആരാധിച്ചിരുന്ന ഒരു വ്യാജദൈവമാണ്‌ 
മില്‍കോം. 





2 ശമൂവേല്‍ 13:7-28 


“ദയവായി എനന്‍ററ സഹോദരി താമാരിനെ 
ഇങ്ങോട്ടയച്ചാലും. ഞാന്‍ നോക്കിനില്‍ക്കേ 
അവള്‍ എനിക്കുവേണ്ടി രണ്ട്‌ അപ്പം ഉണ്ടാക്ക 
ണം. അപ്പോള്‍ എനിക്കതു അവളുടെ കൈയില്‍ 
നിന്നു തന്നെ ഭക്ഷിക്കാമല്ലോ.” "ദാവീദ്‌ താമാ 
രിന്റെ വസതിയിലേക്കു ദൂതന്മാരെ അയച്ചു. 
ദൂതന്മാര്‍ താമാരിനോടു പറഞ്ഞു, “നിന്‍െറ 
സഹോദരനായ അമ്നോന്‍െ്റ വസതിയില്‍ 
ചെന്ന്‌ അയാള്‍ക്കു ഭക്ഷണമുണ്ടാക്കിക്കൊടു 
ക്കുക.” 








താമാര്‍ അമ്നോന്‍ ഭക്ഷണമുണ്ടാക്കുന്നു 

അതിനാല്‍ താമാര്‍ തന്‍െറ സഹോദരനായ 
അമ്നോനന്‍െ്റെ വസതിയിലേക്കു പോയി. അ 
മ്നോന്‍ ശയ്യയിലായിരുന്നു. താമാര്‍ കുറച്ചു 
മാവെടുത്ത്‌ തന്‍െറ കൈകള്‍കൊണ്ടു പരത്തി 
അടയുണ്ടാക്കി. അമ്നോന്‍ നോക്കി നില്‍ക്കവേ 
യാണ്‌ താമാര്‍ ഇങ്ങനെ ചെയ്തത്‌. 9അനന്തരം 
താമാര്‍ അടകള്‍ ചട്ടിയില്‍ നിന്നെടുത്ത്‌ 
അമ്നോനു വേണ്ടി ഒരുക്കിവച്ചു. എന്നാല്‍ അ 
മ്നോന്‍ തിന്നാന്‍ വിസമ്മതിച്ചു. അമ്നോന്‍ 
തന്‍െറ ദാസന്മാരോടു പറഞ്ഞു, “പുറത്തേക്കു 
പോകൂ. എനിക്കല്പം സ്വൈരം തരൂ!” അതിനാല്‍ 
അയാളുടെ ദാസന്മാരെല്ലാവരും മുറി വിട്ടു. 


അമ്നോന്‍ തമാരിനെ ബലാ 
ത്സംഗം ചെയ്യുന്നു 

10അനന്തരം അമ്നോന്‍ താമാരിനോടു പറ 
ഞ്ഞു, “ഭക്ഷണവുമായി എന്‍െറ കിടപ്പറയില്‍ 
വരിക. എന്നിട്ടൈനിക്കു കൈകള്‍കൊണ്ട്‌ ഭക്ഷ 
ണം വാരിത്തരിക.” അതിനാല്‍ താമാര്‍ തന്‍െറ 
സഹോദരനു വേണ്ടി താനുണ്ടാക്കിയ അടകളു 
മെടുത്ത്‌ അയാളുടെ കിടപ്പറയിലേക്കു പോയി. 
1അവള്‍ അയാള്‍ക്കു ഭക്ഷണം നല്‍കാന്‍ 
തുടങ്ങി. എന്നാലയാള്‍ അവളുടെ കൈയില്‍ 
കടന്നു പിടിച്ചു. അവന്‍ അവളോടു പറഞ്ഞു, 
“സഹോദരീ, വന്ന്‌ എന്നോടൊപ്പം ശയിക്കൂ.” 

12താമാര്‍ അമ്നോനോടു പറഞ്ഞു, “വേണ്ട 
സഹോദരാ! എന്നെ അതു ചെയ്യാന്‍ നിര്‍ബ്ു 
ന്ധിക്കരുത്‌! ഈ നാണം കെട്ടകാര്യം ചെയ്യരുത്‌! 
ഇത്തരം കൊടുംകൃത്യങ്ങള്‍ യിസ്രായേലില്‍ ഒരി 
ക്കലും ചെയ്യപ്പെടരുത്‌! 13എനിക്ക്‌ ഇതിന്‍െറ 
നാണക്കേടില്‍നിന്ന്‌ ഒരിക്കലും മോചിതയാ 
വാന്‍ കഴിഞ്ഞെന്നുവരില്ല. ജനങ്ങള്‍ നിന്നെ 
യൊരു സാധാരണ കുറ്റവാളിയായിക്കാണും. 
ദയവായി രാജാവിനോടു ആവശ്യപ്പെടു. 
എന്നെ വിവാഹം കഴിക്കാന്‍ അദ്ദേഹം നിന്നെ 
അനുവദിക്കും.” 

14എന്നാല്‍ അമ്നോന്‍ താമാരിന്‍െറ വാക്കു 
കള്‍ ചെവിക്കൊണ്ടില്ല. അയാള്‍ താമാരിനെ 
ക്കാള്‍ കരുത്തനായിരുന്നു. അയാള്‍ അവളു 
മായി ബലാല്‍ക്കാരേണവേഴ്ചയിലേര്‍പ്പെടു. 
15അനന്തരം അമ്നോന്‍ താമാരിനെ വെറുക്കാന്‍ 
തുടങ്ങി. മൂന്‌ അവളെ സ്നേഹിച്ചിരുന്നതിനേ 
ക്കാള്‍ തീവ്രമായി അമ്നോന്‍ അവളെ വെറു 
ത്തു. അമ്നോന്‍ താമാരിനോടു പറഞ്ഞു, “ഇവി 
ടുന്ന്‌ എഴുന്നേറ്റു പോകൂ!” 1താമാര്‍ അമ്നോ 
നോടു പറഞ്ഞു, “അരുത്‌! എന്നെയിങ്ങനെ പറ 
ഞ്ഞയയ്ക്കരുത്‌. അതു നീ എന്നോടിപ്പോള്‍ 
ചെയ്തതിനെക്കാള്‍ വളരെ മോശമായേക്കാം.” 
എന്നാല്‍ അമ്നോന്‍ അതു ചെവിക്കൊണ്ടില്ല. 

17അമ്നോന്‍ തന്‍െറ ഭൃത്യനെ വിളിച്ചു പറ 
ഞ്ഞു, “ഈ പെണ്ണിനെ പിടിച്ചിവിടുന്നു പുറ 
ത്താക്കി കതകടയ്ക്കൂ.” 18അതിനാല്‍ അമ്നോ 




















322 


ന്‍െറ ഭൃത്യന്‍ താമാരിനെ പിടിച്ചു പുറത്താക്കി 
കതകടച്ചു. 

ബഹുവര്‍ണ്ണമായൊരു നീളന്‍ മേലങ്കിയായി 
രുന്നു താമാര്‍ ധരിച്ചിരുന്നത്‌. രാജാവിന്‍െറ കന്യ 
കുകളായ പുത്രിമാര്‍ അത്തരം വസ്ത്രമാണ്‌ ധരി 
ക്കാറ്‌. 1താമാര്‍ തന്‍െറ ബഹുവര്‍നണ്ണക്കുപ്പായം 
വലിച്ചുകീറി. തലയില്‍ ചാരം വാരിപൂശി. 
എന്നിട്ടവള്‍ തലയില്‍ കൈവച്ചു കരയാന്‍ 
തുടങ്ങി. 

20അനന്തരം താമാരിന്‍െറ സഹോദരന്‍ അബ്‌ 
ശാലോം അവളോടു പറഞ്ഞു, “നീ നിന്‍െറ 
സഹോദരന്‍ അമ്നോനുമൊത്തു ശയിച്ചോ? 
അവന്‍ നിന്നെ ഉപദ്രവിച്ചുവല്ലേ? എന്‍െറ 
സഹോദരീ, ശാന്തയാകൂ.* അമ്നോന്‍ നിന്‍െറ 
സഹോദരനാണ്‌. അതിനാല്‍ നാമിതു കൈ 
കാര്യം ചെയ്യണം. ഇതു നിന്നെ വ്യാകുലപ്പെടു 
ത്താനിടയാക്കരുത്‌. “അതിനാല്‍ താമാര്‍ ഒന്നും 
പറഞ്ഞില്ല. അവള്‍ അബ്ശാലോമിന്‍െറ വസ 
തിയിൽ വ്യസനത്തോടെ, ഏകയായി വസി 
ച്ചു. 

മ്ദാവീദുരാജാവ്‌ ഈ വാര്‍ത്ത കേട്ടു. അദ്ദേ 
ഹം കോപാകുലനായി. 22അബ്ശാലോം അമ്‌ 
നോനെ വെറുത്തു. അയാള്‍ അമ്നോനോടു 
നല്ലതോ ചീത്തയോ ആയ ഒറ്റവാക്കു പോലും 
പറഞ്ഞില്ല. തന്‍റ സഹോദരി താമാരിനെ 
ബലാത്സംഗം ചെയ്തതിനാലാണ്‌ അബ്ശാ 
ലോം അമ്നോനെ വെറുത്തത്‌. 





അബ്ശാലോമിന്‍െറ പ്രതികാരം 

രണ്ടു വര്‍ഷം കഴിഞ്ഞ്‌ ബാല്‍ഹാസേറില്‍ 
അബ്ശാലോമിന്‍െറ ആടുകളെ രോമം മുറിക്കു 
വാന്‍ ചിലരെത്തി. എല്ലാ രാജകുമാരന്മാരെയും 
അതു കാണാന്‍ അബ്ശാലോം ക്ഷണിച്ചു. 
എഫ്രയീമിനടുത്തുള്ള ബാല്‍ഹാസോറിലാ 
ണതു നടന്നത്‌. 24അബ്ശാലോം രാജാവിന്‍െറ 
യടുത്തെത്തി പറഞ്ഞു, “എന്‍െറയാടുകളുടെ 
രോമം മുറിക്കാന്‍ ആളുകളെത്തിയിരിക്കുന്നു. 
ദയവായി അങ്ങ്‌ ഭൃത്യന്മാരോടുകൂടി വന്ന്‌ അതു 
കണ്ടാലും.” 

മട്ദാവീദുരാജാവ്‌ അബ്ശാലോമിനോടു പറ 
ഞ്ഞു, “വേണ്ട മകനേ ഞങ്ങളെല്ലാവരും വന്നാല്‍ 
അതു നിനക്കൊരു ഭാരമാകും.” അബ്ശാലോം 
ദാവീദിനോടു ചെല്ലണമെന്ന്‌ വളരെ യാചിച്ചു. 
ദാവീദ്‌ പോയില്ലെങ്കിലും തന്‍െറ അനുഗ്രഹ 
ങ്ങള്‍ നല്‍കി. 2 അബ്ശാലോം പറഞ്ഞു, “അങ്ങ്‌ 
വരുന്നില്ലെങ്കില്‍ ദയവായി എന്‍റെ സഹോദ 
രന്‍ അമ്നോനെ എന്നോടൊപ്പം വരാന്‍ അനു 
വദിച്ചാലും.” ദാവീദുരാജാവ്‌ അബ്ശാലോമി 
നോടു ചോദിച്ചു, “അവനെന്തിനാണു നിന്നോ 
ടൊപ്പം വരേണ്ടത്‌?” 

27അബ്ശാലോം ദാവീദിനോടു അപേക്ഷി 
ചുകൊണ്ടേയിരുന്നു. ഒടുവില്‍ അമ്നോനും മറ്റു 
രാജകുമാരന്മാരും അബ്ശാലോമിനോടൊച്പം 
പോകുന്നതിന്‌ ദാവീദ്‌ അനുവദിച്ചു. 























അമ്നോന്‍ വധിക്കപ്പെടുന്നു 
28അനന്തരം അബ്ശാലോം തന്‍െറ ഭൂത്യന്മാ 
ര്‍ക്ക്‌ ഈ കല്പന നല്‍കി, “അമ്നോനെ നിരീക്ഷി 





എന്‍െറ ... ശാന്തയാകൂ ഈ പ്രശ്നം പൊതുവേദി 
യിലുന്നയിക്കരുതെന്ന്‌ അബ്ശാലോം അവളോടു 
പറഞ്ഞു. ഈ പ്രശ്നം കൂടുംബാംഗങ്ങളുടെയിട 
യില്‍ വച്ചുതന്നെ പരിഹിരിക്കാമെന്നും, അങ്ങനെ 
കുടുംബത്തിന്മേല്‍ വീഴുമായിരുന്ന അപവാദപ്രചര 
ണവും നാണക്കേടും ഒഴിവാക്കാമെന്നുമായിരുന്നി 
രിക്കാം അബ്ശാലോമിനന്‍െറ പ്രതീക്ഷ. 





323 


ക്കുക. അവന്‍ വീഞ്ഞു കൂടിച്ചു മദിചിരിക്കു 
മ്പോള്‍ ഞാന്‍ നിങ്ങള്‍ക്ക്‌ ഉത്തരവു നല്‍കും. 
നിങ്ങള്‍ അമ്നോനെ ആക്രമിച്ചു വധിക്കണം. 
ശിക്ഷിക്കപ്പെടുമെന്ന ഭയം വേണ്ട. നിങ്ങളാ 
കട്ടെ എന്‍െറ കല്വന അനുസരിക്കുക മാത്രമേ 
ചെയ്യുന്നുള്ളൂ. ധൈര്യമായിരിക്കുക.” അതി 
നാല്‍ അബ്ശാലോമിന്‍െറ യുവഭടന്മാര്‍ അ 
യാള്‍ പറഞ്ഞതുപോലെ ചെയ്തു. അവര്‍ 
അമ്നോനെ വധിച്ചു. എന്നാല്‍ ദാവീദിന്‍െറ 
മറ്റു പുത്രന്മാരെല്ലാവരും അവരവരുടെ കോവര്‍ 
കഴുതമേല്‍ കയറി രക്ഷപ്പെട്ടു. 





അമ്നോന്‍െറ മരണവാര്‍ത്ത 
ദാവീദു കേള്‍ക്കുന്നു 
രാജകുമാരന്മാര്‍ പട്ടണത്തിലേക്കുള്ള യാത്ര 
യിലായിരുന്നു. എന്നാല്‍ ഉണ്ടായ കാര്യത്തെപ്പ 
റ്റി ദാവീദുരാജാവിനു സന്ദേശം ലഭിച്ചത്‌, “അ 
ബ്ശാലോം എല്ലാ രാജകുമാരന്മാരെയും വധി 


2 ശമൂവേല്‍ 13:29-14:13 


സ്ത്രീയെ വരുത്തുന്നതിന്‌ യോവാബ്‌ തെക്കോ 
വയിലേക്കു ആളയച്ചു. ആ സ്ത്രീയോടു യോ 
വാബു പറഞ്ഞു, “വളരെ ദുഃഖിതയായി അഭിന 
യിക്കുക. ശോകം പ്രകടിപ്പിക്കുന്നതിനുള്ള 
വസ്ത്രങ്ങള്‍ ധരിക്കുക. നിന്‍െറ ദേഹത്തോ 
തലയിലോ എണ്ണ പുരട്ടരുത്‌. വേഷഭൂഷാദികള്‍ 
അണിയാതിരിക്കുക. മരിച്ച ഒരു ബന്ധുവിനെ 
ചൊല്ലി കുറേനാളായി വിലപിക്കുന്ന ഒരുവളെ 
പ്പോലെ അഭിനയിക്കണം, രാജാവിന്‍െറ അടു 
ത്തേക്കു ചെന്ന്‌ ഞാന്‍ പറയുന്നതുപോലെ 
യൊക്കെ പറയുക.” അനന്തരം എന്താണു പറ 





യേണ്ടതെന്ന്‌ യോവാബ്‌ അവള്‍ക്കു പറഞ്ഞു 
കൊടുത്തു. 
ദ്അനന്തരം തെക്കോവക്കാരി രാജാവിനോടു 





സംസാരിച്ചു. അവള്‍ നിലത്തു വീണു. അവ 
ളുടെ മുഖം നിലത്തു സ്പര്‍ശിച്ചു. നമസ്്‌ക 
രിച്ചു കൊണ്ട്‌ അവള്‍ പറഞ്ഞു, “എന്നെ രക്ഷി 
ക്കൂ രാജാവേ!” ദാവീദൂരാജാവ്‌ അവളോടു 











ച്ചു! ഒരാള്‍പോലും ജീവനോടെ അവശേഷിച്ചി 
ട്ടില്ല!” എന്നായിരുന്നു. 31ദാവീദുരാജാവ്‌ തന്‍െറ 
വസ്ത്രങ്ങള്‍ വലിച്ചുകീറി നിലത്തു കിടന്നു. 
ദാവീദിനോടൊപ്പമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥ 
ന്മാരും തങ്ങളുടെ വസ്ത്രങ്ങള്‍ വലിച്ചുകീറി. 
32എന്നാല്‍ ദാവീദിന്‍റെ സഹോദരനായ 





ചോദിച്ചു, “നിനക്കെന്താണു പ്രശ്നം?” 

ആ സ്ത്രീ പറഞ്ഞു, “ഞാനൊരു വിധവ 
യാണ്‌. എന്‍െറ ഭര്‍ത്താവ്‌ മരണമടഞ്ഞു. എനി 
ക്ക്‌ രണ്ടു പുത്രന്മാരുണ്ടായിരുന്നു. അവര്‍ വയ 
ലില്‍വച്ച തമ്മില്‍ വഴക്കുണ്ടാക്കി. ആരും അവരെ 
തടയാനുണ്ടായില്ല. ഒരു പുത്രന്‍ മറ്റവനെ വധി 








ശിമെയയുടെ പുത്രന്‍ യോനാദാബ്‌ അപ്പോള്‍ 
പറഞ്ഞു, “രാജകുമാരന്മാരെല്ലാവരും കൊല്ല 
പെടുതായി കരുതരുത്‌! അമ്നോന്‍ മാത്രമാണ്‌ 
വ തന്‍െറ സഹോദരി താമാരിനെ അമ്‌ 
നോന്‍ ബലാത്സംഗം ചെയ്ത നാള്‍മുതല്‍ 
അബ്ശാലോം ആലോചിക്കുന്നതാണ്‌ ഇക്കാര്യം. 
33എനന്‍്റെ യജമാനനായ രാജാവേ, അങ്ങയുടെ 








പുത്രന്മാരെല്ലവരും മരിച്ചതായി കരുതരുത്‌. 
അമ്നോന്‍ മാത്രമേ മരിച്ചിട്ടുള്ളൂ.” 
34അബ്ശാലോം ഓടിപ്പോയി. നഗരമതിലി 


ന്മേല്‍ ഒരു പാറാവുകാരന്‍ നില്ലുണ്ടായിരുന്നു. 
കുന്നിന്‍റെ മറുവശത്തുനിന്നു ഒരുപാടു പേര്‍ 
വരുന്നത്‌ അയാള്‍ കണ്ടു. 35അതിനാല്‍ യോനാ 
ദാബ്‌ ദാവീദൂരാജാവിനോടു പറഞ്ഞു, “നോ 
ക്കു ഞാന്‍ പറഞ്ഞതാണു ശരി! രാജകുമാരന്മാര്‍ 
വരുന്നുണ്ട്‌.” 3യോനാദാബ്‌ അങ്ങനെ പറഞ്ഞു 
കഴിഞ്ഞയുടനെ രാജകുമാരന്മാര്‍ വന്നു കയറി. 
അവര്‍ ഉച്ചത്തില്‍ കരയുകയായിരുന്നു. ദാവീ 
ദും അദ്ദേഹത്തിന്‍െറ മുഴുവന്‍ ഉദ്യോഗസ്ഥ 
ന്മാരും ഉച്ചത്തില്‍ കരയാന്‍ തുടങ്ങി. 37"ദാവീദും 
തന്‍െറ പുത്രനുവേണ്ടി നിത്യവും വിലപിച്ചു. 





അബ്ശാലോം ഗെശൂരിലേക്കു രക്ഷപ്പെടുന്നു 
അബ്ശാലോം ഗെശൂരിലെ രാജാവായ അമ്മീ 
ഹൂദിന്‍െറ പുത്രനായ, താല്‍മായിയുടെ അടു 
ത്തേക്കു ചെന്നു.” 38അബ്ശാലോം അവിടെ 
മൂന്നുവര്‍ഷം വസിച്ചു. 33അമ്നോന്‍െറ മരണ 
ത്തില്‍ ദു:ഖാചരണം കഴിഞ്ഞതോടെ രാജാ 
വിന്‌ ആശ്വാസമുണ്ടായി. എങ്കിലും അബ്ശാ 
ലോമിനായി അദ്ദേഹം കൊതിച്ചു. 





ജ്ഞാനിയായ സ്ത്രീയെ യോവാബ്‌ 

ദാവീദിന്‍െറയടുത്തേക്കയയ്ക്കുന്നു 

അബ്ശാലോമിന്‍െറ നഷ്ടത്തില്‍ ദാവീ 
] ദൂരാജാവ്‌ അതീവ ദു:ഖിതനാണെന്ന്‌ 
സെരൂയയുടെ പുത്രനായ യോവാബ്‌ മനസ്സി 
ലാക്കി. അതിനാല്‍ ജ്ഞാനിയായ ഒരു 





അബ്ശാലോം ചെന്നു അബ്ശാലോമിനന്‍െറ 
മുത്തച്ഛനായിരുന്നു താല്‍മായി. 2 ശമൂ. 3:3 
കാണുക. 


ച്ചു. 7ഇപ്പോള്‍ കുടുംബം മുഴുവനും എനിക്കെതി 
രെയാണ്‌. അവര്‍ എന്നോടു പറഞ്ഞു, “തന്‍െറ 
സഹോദരനെ വധിച്ചവനെ കൊണ്ടുവരിക. 
ഞങ്ങള്‍ അവനെ വധിക്കും. എന്തുകൊണ്ടെ 
ന്നാല്‍ അവന്‍ തന്‍െറ സഹോദരനെ കൊന്നു.” 
എന്‍െറ പുത്രന്‍ അഗ്നിയുടെ അവസാനത്തെ 
കനലാണ്‌. അവര്‍ അവനെ വധിച്ചാല്‍ ആ 
അഗ്നി അണഞ്ഞു തീരും. തന്‍െറ പിതൃസ്വത്തി 
നവകാശിയായ അവശേഷിക്കുന്ന ഏക പുത്ര 
നാണവന്‍. അതിനാല്‍ എന്‍െറ മരിച്ച ഭര്‍ത്താ 
വിന്‍െറ സ്വത്ത്‌ അന്യം നിന്നുപോവുകയും 
അവന്‍െറ നാമം ഭൂമിയില്‍നിന്ന്‌ തുടച്ചു മാറ്റപ്പെ 
ടുകയും ചെയും. 

അനന്തരം രാജാവ്‌ സ്ത്രീയോടു പറഞ്ഞു, 
“വീട്ടിലേക്കുപോകൂ. ഞാനിക്കാര്യം നോക്കി 
ക്കൊള്ളാം.” 4തെക്കോവക്കാരി രാജാവിനോടു 
പറഞ്ഞു, “എന്‍െറ യജമാനനായ രാജാവേ, 
കുറ്റം എന്‍െറ മേലിരിക്കട്ടെ! അങ്ങയും രാജ്യവും 
നിഷ്കളങ്കരാണ്‌.” 10ദാവീദുരാജാവു പറഞ്ഞു, 
“ആരെങ്കിലും നിന്നോടു ചീത്തക്കാര്യങ്ങള്‍ പറ 
ഞ്ഞാല്‍ അയാളെ എന്‍െറയടുത്തേക്കു കൊ 
ണ്ടുവരിക. അവന്‍ വീണ്ടും അങ്ങനെ 
ചെയില്ല.” 

1അവള്‍ പറഞ്ഞു, “അവരെ തടയുമെന്ന്‌ 
ദയവായി അങ്ങയുടെ ദൈവമാകുന്ന യഹോവ 
യുടെ നാമത്തില്‍ സത്യം ചെയ്താലും. തന്‍െറ 
സഹോദരനെ വധിച്ചതിന്‌ എന്‍െറ പുത്രനെ 
അവര്‍ക്കു ശിക്ഷിക്കണം. എന്‍െറ മകനെ കൊ 
പ്ലാന്‍ അവരെ അനുവദിക്കില്ലെന്ന്‌ ഉറപ്പു 
തന്നാലും.” ദാവീദു പറഞ്ഞു, ജീവിച്ചിര 
ക്കുന്ന യഹോവയാണെ, നിന്‍െറ മകനെ ആരും 
ഉപദ്രവിക്കില്ല. അവന്‍െറ തലയിലെ ഒരു രോമം 
പോലും നിലത്തു വീഴില്ല.” 

2സ്ത്രീ പറഞ്ഞു, “എന്‍റെ യജമാനനും 
രാജാവുമായവനേ, ചിലതുകൂടി പറയാന്‍ 
എന്നെ അനുവദിച്ചാലും.” രാജാവു പറഞ്ഞു, 
“പറയൂ.” 

13അപ്പോള്‍ അവള്‍ പറഞ്ഞു, “ദൈവത്തി 
നെറ ജനതയ്ക്കെതിരെ അങ്ങെന്തിനാണിക്കാ 
രൃങ്ങള്‍ ആലോചിച്ചത്‌? അതേ, ഇതുപറയവേ, 























2 ശമൂവേല്‍ 14:14-15:1 


അങ്ങുതന്നെ കുറ്റക്കാരനാണെന്നു സ്വയം തെളി 
യിച്ചു. എന്തുകൊണ്ടെന്നാല്‍, അങ്ങ്‌ ഓടിച്ചു 
വിട്ട പുത്രനെ നാട്ടിലേക്കു തിരികെ കൊണ്ടുവ 
ന്നില്ല. നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കും. 
ഭൂമിയില്‍ തളിച്ച വെള്ളംപോലെയാണു നാം. 
ഈ വെള്ളം ഒന്നിച്ചുകൂട്ടാ൯ ഒരാള്‍ക്കും കഴി 
യില്ല. ദൈവം മനുഷ്യനോടു പൊറുക്കുന്നു 
വെന്ന്‌ അങ്ങയ്ക്കറിയാം. സുരക്ഷയ്ക്കായി 
ഓടിപ്പോകാന്‍ നിര്‍ബ്ബന്ധിതരായവര്‍ക്കായി 
ദൈവം ആസൂത്രണം നടത്തിയിട്ടുണ്ട്‌. അവരെ 
അവനില്‍ നിന്നകലാന്‍ അവന്‍ അനുവദി 
ക്കില്ല! 15“എന്‍െറെറ യജമാനനും രാജാവുമായ 
വനേ, ഞാനിക്കാര്യങ്ങള്‍ അങ്ങയോടു പറയു 
ന്നതെന്തിനെന്നോ? ആളുകള്‍ എന്നെ ഭയഖഒ 








ടുത്തി. ഞാന്‍ നിശ്ചയിച്ചു, “രാജാവിനോട്‌ 
ഇതെല്ലാം പറയണം. അദ്ദേഹമെന്നെ സഹാ 
യിക്കും. 1രാജാവ്‌ എന്നെ ശ്രവിക്കുകയും 


എന്നെയും എന്‍െറ പുത്രനെയും വധിക്കാന്‍ 
ആഗ്രഹിക്കുന്നവനില്‍നിന്നും രക്ഷിക്കുകയും 
ചെയ്യും. ദൈവം ഞങ്ങള്‍ക്കു നല്‍കിയവയില്‍ 
നിന്നും ഞങ്ങളെ അകറ്റുകയേ അയാള്‍ക്കു 
വേണ്ടൂ.” 17എന്‍െറ യജമാനനായ രാജാവി 
ന്‍െറ വാക്കുകള്‍ എനിക്കു സമാധാനം തരുമെ 
ന്നെനിക്കറിയാം. എന്തെന്നാല്‍ അങ്ങ്‌ ദൈവ 
ത്തിന്‍െറ ഒരു ദൂുതനെപ്പോലെയാകുന്നു. തെറ്റും 
ശരിയും അങ്ങയ്ക്കറിയാം. അങ്ങയുടെ ദൈവ 
മാകുന്ന യഹോവ അങ്ങയോടൊപ്പമാണ്‌.” 

18ദാവീദൂരാജാവ്‌ അവളോടു മറൂപടി പറ 
ഞ്ഞു, “ഞാന്‍ നിന്നോടു ചോദിക്കുന്ന ചോദ്യ 
ത്തിനു നീ മറുപടി പറയണം.”അവള്‍ പറ 
ഞ്ഞു, “എന്‍െറ യജമാനനും രാജാവുമായവനേ, 
ദയവായി ചോദിച്ചാലും.” 13രാജാവു ചോദി 
ച്ചു, “ഇതെല്ലാം പറയാന്‍ യോവാബ്‌ നിന്നോടു 
പറഞ്ഞതല്ലേ?” 

അവള്‍ മറുപടി പറഞ്ഞു, “എന്‍െറ യജമാ 
നനും രാജാവുമായ അങ്ങു ജീവിച്ചിരിക്കുമ്പോ 
ലെ, അങ്ങു പറഞ്ഞതു ശരിയാണ്‌! ഇതെല്ലാം 
പറയാന്‍ അങ്ങയുടെ ഉദ്യോഗസ്ഥനായ യോ 
വാബ്‌ എന്നോടു പറഞ്ഞു. 20അങ്ങ്‌ കാര്യങ്ങള്‍ 
വാസ്തവമായി മനസ്സിലാക്കും എന്നതിനാലാ 
ണ്‌ യോവാബ്‌ ഇങ്ങനെ ചെയ്തത്‌. എന്‍െറ 
യജമാനനേ, അങ്ങ്‌ ദൈവത്തിന്‍െറ ദൂതനെ 
പ്പോലെ വിവേകശാലിയാണ്‌. ഭൂമിയില്‍ സം 
ഭവിക്കുന്നതെന്തും അങ്ങറിയുന്നു.” 














അബ്ശാലോം യെരൂശലേമിലേക്കു മടങ്ങുന്നു 

രാജാവ്‌ യോവാബിനോടു പറഞ്ഞു, 
“ഇതാ, ഞാന്‍ വാഗ്ദാനം ചെയ്തപോലെ 
ചെയ്യാം. ഇനി ദയവായി അബ്ശാലോമിനെ 
തിരികെ കൊണ്ടുവരിക.” 

22യോവാബ്‌ നമസ്കരിച്ചു. ദാവീദുരാജാവി 
നെ അനുഗ്രഹിച്ചു കൊണ്ടയാൾ പറഞ്ഞു, 
“അങ്ങ്‌ എന്നില്‍ സംപ്രീതനായെന്ന്‌ ഇന്ന്‌ 
ഞാനറിയുന്നു. ഞാനാവശ്യപ്പെട്ടത്‌ അങ്ങു ചെ 
യ്തതിനാലാണ്‌ ഞാനതറിയുന്നത്‌.” 23അന 
ന്തരം യോവാബ്‌ എഴുന്നേറ്റ്‌ ഗെശൂരിലേക്കു 
പോയി അബ്ശാലോമിനെ യെരുശലേമി 
ലേക്കു കൂട്ടിക്കൊണ്ടു വന്നു. 24എന്നാല്‍ ദാവീദു 
രാജാവു പറഞ്ഞു, “അബ്ശാലോം അവന്‍െറ 
ഭവനത്തിലേക്കു മടങ്ങിക്കൊള്ളട്ടെ. എന്നെക്കാ 
ണാന്‍ അവന്‍ വരേണ്ട.” അതിനാല്‍ അബ്ശാ 
ലോം സ്വവസതിയിലേക്കു മടങ്ങിപ്പോയി. 
അബ്ശാലോമിന്‌ രാജാവിനെ കാണാന്‍ 
പോകാന്‍ കഴിഞ്ഞില്ല. 














324 


25അബ്ശാലോമിനന്‍െറ സനന്ദര്യത്തെപ്പറ്റി 
ജനങ്ങള്‍ യഥാര്‍ത്ഥത്തില്‍ വീമ്പിളക്കിയിരുന്നു. 
യിസ്രായേലില്‍ അബ്ശാലോമിനോളം സുന്ദ 
രനായി ആരുമുണ്ടായിരുന്നില്ല. അയാളുടെ ശരീ 
രത്തില്‍ ആപാദചൂഡം യാതൊരു വൈരു 
പ്യവുമുണ്ടായിരുന്നില്ല. എല്ലാ വര്‍ഷാവസാ 
നവും അബ്ശാലോം തന്‍െറ മൂടിമുറിച്ച്‌ തൂക്കി 
യിരുന്നു. മുടിക്ക്‌ അഞ്ചു പനണ്ട്‌ തൂക്കമുണ്ടായി 
രുന്നു. 7അബ്ശാലോമിന്‌ മൂന്നു പുത്രന്മാരും 
ഒരു പുത്രിയുമുണ്ടായിരുന്നു. താമാര്‍ എന്നായി 
രുന്നു ആ പുത്രിയുടെ പേര്‌. താമാര്‍ സുന്ദരി 
യായിരുന്നു. 








തന്നെ വന്നു കാണാന്‍ അബ്ശാലോം 
യോവാബിനെ നിര്‍ബന്ധിക്കുന്നു 

28ദാവീദുരാജാവിനെ സന്ദര്‍ശിക്കാന്‍ അനു 
വാദം ലഭിക്കാതെ അബ്ശാലോം രണ്ടു സമ്പൂ 
ര്‍ണ്ണസംവത്സരം യെരൂശലേമില്‍ താമസിച്ചു. 
29അബ്ശാലോം യോവാബിന്‍െെറയടുത്തേക്കു 
തനിക്കു രാജാവിനെ കാണാന്‍ അനുമതി അഭ്യര്‍ 
ത്ഥിച്ചുകൊണ്ട്‌ ദൂതന്മാരെ അയച്ചു. എന്നാല്‍ 
യോവാബ്‌ അബ്ശാലോമിനന്‍െറയടുത്തേക്കു 
വന്നില്ല. അബ്ശാലോം രണ്ടാമതും ഒരു സന്ദേശ 
മയച്ചു. എന്നാല്‍ അപ്പോഴും യോവാബ്‌ വരാന്‍ 











വിസമ്മതിച്ചു. 

30അനന്തരം അബ്ശാലോം തന്‍െറ ദാസന്മാ 
രോടു പറഞ്ഞു, “നോക്കൂ, യോവാബിനന്‍െറ 
വയല്‍ എനന്‍്റേതിനോടു ചേര്‍ന്നാണല്ലോ. 


അയാളുടെ യവം അവിടെ വളര്‍ന്നു നില്പുണ്ട്‌. 
പോയി അതിനു തീ വയ്ക്കുക.” അതിനാല്‍ 
അബ്ശാലോമിന്‍െറെ ദാസന്മാര്‍ യോവാ 
ബിന്‍െറ വയലില്‍ തീ വയ്ക്കാന്‍ തുടങ്ങി. 
31യോവാബ്‌ എഴുന്നേറ്റ്‌ അബ്ശാലോമിന്‍െറയ 
ടുത്തേക്കു വന്നു. യോവാബ്‌ അബ്ശാലോമി 
നോടു ചോദിച്ചു, “നിന്‍െറ ദാസന്മാരെന്തി 
നാണ്‌ എനെറെ വയലിനു തീയിട്ടത്‌?” 

32അബ്ശാലോം യോവാബിനോടു പറഞ്ഞു, 
“ഞാന്‍ നിനക്കൊരു സന്ദേശമയച്ചിരുന്നു. 
ഇങ്ങോട്ടു വരാ൯ നിന്നോടു ഞാന്‍ ആവശ്യ 
പ്പെട്ടു. നിന്നെ രാജാവിനന്‍െറെയടുത്തേക്ക്‌ അയ 
യ്ക്കാനായിരുന്നു അത്‌. ഗെശൂരില്‍നിന്ന്‌ 
എന്നെ തിരിച്ചു വിളിച്ചതെന്തിനാണെന്ന്‌ 
നിന്നെക്കൊണ്ട്‌ അദ്ദേഹത്തോടു ചോദിപ്പിി 
ക്കാന്‍ ഞാനാഗ്രഹിച്ചിരുന്നു. എനിക്ക്‌ അദ്ദേഹ 
ത്തെ കാണാനനുവാദമില്ല. അതിനാല്‍ ഞാന്‍ 
ഗെശൂരില്‍തന്നെ തങ്ങുന്നതായിരിക്കും നല്ലത്‌. 
ഇനി രാജാവിനെ കാണാന്‍ എന്നെ അനുവദി 
ക്കുക. ഞാന്‍ പാപം ചെയ്തിട്ടുണ്ടെങ്കില്‍ അദ്ദേ 
ഹത്തിന്‌ എന്നെ വധിക്കാമല്ലോ!” 











അബ്ശാലോം ദാവീദുരാജാവിനെ 
സന്ദര്‍ശിക്കുന്നു 

ദയോവാബ്‌ അപ്പോള്‍ രാജാവിനെ ചെന്നു 
കണ്ട്‌ അബ്ശാലോം പറഞ്ഞ കാര്യങ്ങള്‍ പറ 
ഞ്ഞു. രാജാവ്‌ അബ്ശാലോമിനെ വരുത്തി. 
അപ്പോള്‍ അബ്ശാലോം രാജാവിന്‍െറയടു 
ത്തേക്കു വന്നു. അബ്ശാലോം രാജാവിന്‍െറ 
മുമ്പില്‍ താണു നമസ്കരിച്ചു. രാജാവ്‌ അബ്ശാ 
ലോമിനെ ചുംബിക്കുകയും ചെയ്തു. 





അബ്ശാലോം അനേകം പേരെ 
സുഹൃത്തുക്കളാക്കുന്നു 
] അതിനുശേഷം അബ്ശാലോം തനി 
ക്കായി ഒരു തേരും ഏതാനും കൂതിരക 


325 


ളെയും സംഘടിപ്പിച്ചു. അയാളുടെ രഥത്തിനു 
മുമ്പില്‍ ഓടുന്നതിന്‌ അമ്പതു പേരും ഉണ്ടായി 
രുന്നു. 2അബ്ശാലോം പുലര്‍ച്ചെ ഉണര്‍ന്നെ 
ണീറ്റ്‌ കവാടത്തിനരികില്‍ വന്നു നിന്നു. 
ദാവീദുരാജാവിന്‍െറയടുത്തേക്കൂ നീതി തേടി 
പോകുന്നവര്‍ക്കായി അബ്ശാലോം കാത്തു 
നിന്നു. അപ്പോള്‍ അബ്ശാലോമിന്‌ അയാ 
ളോടു സംസാരിക്കാനാവും. അയാള്‍ ചോദി 
ക്കും, “നീ ഏതു നഗരക്കാരനാണ്‌?” “ഞാന്‍ 
യിസ്രായേലിലെ ഇന്ന ഗോത്രത്തില്‍നിന്നുള്ള 
വനാണ്‌” എന്ന്‌ അയാള്‍ പറയും. 3അപ്പോള്‍ 
അബ്ശാലോം പറയും, “നോക്കൂ, നിന്‍െറ ഭാഗ 
ത്താണു നീതി. എന്നാല്‍ ദാവീദുരാജാവ്‌ അതു 
ചെവിക്കൊള്ളില്ല.” 

4അബ്ശാലോം ഇത്ര കൂടി പറയും, “ഓ, 
എന്നെ ആരെങ്കിലും ഈ രാജ്യത്തെ ന്യായാ 
ധിപന്‍ ആക്കിയിരുന്നെങ്കില്‍! അപ്പോള്‍ 
എന്‍െറയടുത്ത്‌ എന്തെങ്കിലുമൊക്കെ പ്രശ്‌ന 
ങ്ങളുമായി വരുന്ന ഏതൊരുവനെയും എനിക്കു 
സഹായിക്കാമല്ലോ. അയാളുടെ പ്രശ്നത്തിനു 
നീതിയുക്തമായ പരിഹാരം നിര്‍ദ്ദേശിക്കാന്‍ 
എനിക്കായേനെ.” 

ആരെങ്കിലുമൊരാള്‍ അബ്ശാലോമിന്‍െറ 
മുമ്പില്‍വന്നു നമസ്കരിക്കാന്‍ തുനിഞ്ഞാല്‍ 
അബ്ശാലോം അയാളെ വളരെയടുത്ത ഒരു 
സുഹൃത്തിനോടെന്നപോലെ പെരുമാറും. 
അബ്ശാലോം ഇറങ്ങിവന്ന്‌ അയാളെ സ്പര്‍ 
ശിക്കുകയും ചുംബിക്കുകയും ചെയ്യും. ദാവീദു 
രാജാവിന്‍െറയടുക്കല്‍ നീതി തേടിയെത്തുന്ന 
എല്ലാ യിസ്രായേലുകാരോടും അബ്ശാലോം 
അങ്ങനെ പെരുമാറി. അങ്ങനെ അയാള്‍ സകല 
യിസ്രായേലുകാരുടെയും മനം കവര്‍ന്നു. 














ദാവീദിന്‍റെ സിംഹാസനം തട്ടിയെടു ക്കാന്‍ 
അബ്ശാലോം ആലോചിക്കുന്നു 

"നാലു വര്‍ഷങ്ങള്‍ക്കു * ശേഷം അബ്ശാലോം 
ദാവീദുരാജാവിനോടു പറഞ്ഞു, “ഞാന്‍ 
യഹോവയ്ക്കു നേര്‍ന്ന വിശേഷവാഗ്ദാനം 
നിറവേറ്റാന്‍ ഹെബ്രോനിലേക്ക്‌ പോകാന്‍ ദയ 
വായി എന്നെ അനുവദിച്ചാലും. 8അരാം ഗെശൂ 
രില്‍ താമസിക്കവേയാണ്‌ ഞാന്‍ ആ വാഗ്ദാനം 
നല്‍കിയത്‌. ഞാന്‍ പറഞ്ഞു, “യഹോവ എന്നെ 
യെരൂശലേമിലേക്കു മടക്കിക്കൊണ്ടുവന്നാല്‍ 
ഞാന്‍ യഹോവയെ സേവിക്കും.” ദാവീദു 
രാജാവു പറഞ്ഞു, “സമാധാനത്തില്‍ പോകൂ. 
”അബ്ശാലോം ഹെബ്രോനിലേക്കു പോയി. 
10എന്നാല്‍ അബ്ശാലോം മുഴുവന്‍ യിസ്ധ്രാ 
യേല്‍ഗോത്രങ്ങള്‍ക്കിടയിലും ചാരന്മാരെ അയ 
ചു. ഈ ചാരന്മാര്‍ ജനങ്ങളോടു പറഞ്ഞു, 
“നിങ്ങള്‍ കാഹളം കേള്‍ക്കുമ്പോള്‍ അബ്ശാ 
ലോം ഹെബ്രോനില്‍ രാജാവായിരിക്കുന്നു 
എന്ന്‌ വിളിച്ചു പറയണം!” 

1അബ്ശാലോം ഇരുനൂറു പേരെ തന്നോ 
ടൊപ്പം വരാന്‍ ക്ഷണിച്ചു. അവര്‍ അയാളോ 
ടൊപ്പം യെരുശലേം വിട്ടു. പക്ഷേ അയാളുടെ 
പരിപാടികള്‍ അവര്‍ക്കറിയില്ലായിരുന്നു. 42ദരാ 
വീദിന്‍െറ ഉപദേഷ്ടാക്കളില്‍ ഒരാളായിരുന്നു 
അഹീഥോഫേല്‍. ഗീലോപട്ടണക്കാരനായി 
രുന്നു അയാള്‍. അബ്ശാലോം വഴിപാട്‌ ബലി 
യര്‍പ്പിക്കവേ, തന്‍െറ നഗരത്തില്‍ നിന്നുവരാ൯ 
അയാള്‍ അഹീഥോഫേലിനെ ക്ഷണിച്ചു. 
അബ്ശാലോമിനന്‍െറെ ആസൂത്രണങ്ങള്‍ നന്നാ 

















നാലു വര്‍ഷങ്ങള്‍ ചില പ്രാചീനരേഖകളില്‍ 
“നാല്പതു വര്‍ഷം” എന്നും കാണുന്നു. 


2 ശമൂവേല്‍ 15:2-25 


യി വിജയിച്ചു കൊണ്ടിരുന്നു. കൂടുതലാളുകള്‍ 
അയാളെ പിന്തുണയ്ക്കാനും തുടങ്ങി. 


അബ്ശാലോമിന്‍െറ ഗൂഡാലോചന 
ദാവീദ്‌ മനസ്സിലാക്കുന്നു 

ഇക്കാര്യം ദാവീദിനോടു പറയാന്‍ ഒരാള്‍ 
വന്നു. അയാള്‍ പറഞ്ഞു, “യിസ്രായേല്‍ജനത 
അബ്ശാലോമിനെ പിന്തുടരാന്‍ തുടങ്ങിയിരി 
ക്കുന്നു.” 4അപ്പോള്‍ ദാവീദ്‌ തന്നോടൊപ്പം 
യെരൂശലേമിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാ 
രോടു പറഞ്ഞു, “നമുക്കു രക്ഷപ്പെടണം! നമ്മള്‍ 
രക്ഷച്ലെട്ടില്ലങ്കില്‍ അബ്ശാലോം നമ്മെ 
പോകാനനുവദിച്ചുവെന്നു വരില്ല. അബ്ശാ 
ലോം നമ്മെ പിടികൂടും മുന്വേ നമുക്കു രക്ഷ 
പ്പെടാം. അവന്‍ നമ്മെയെല്ലാം കൊല്ലും. യെരൂശ 
ലേമിലെ ജനതയേയും അയാള്‍ കൊല്ലും.” 
രാജാവിന്‍െറ ഉദ്യോഗസ്ഥന്മാര്‍ അദ്ദേഹ 
ത്തോടു പറഞ്ഞു, “അങ്ങു കല്ലിക്കുമ്പോലെ 
ഞങ്ങള്‍ ചെയ്യാം.” 














ദാവീദും കൂട്ടരും രക്ഷപ്പെടുന്നു 

16ദാവീദുരാജാവ്‌ തന്‍െറ കൊട്ടാരത്തിലൂണ്ടാ 
യിരുന്ന എല്ലാവരോടുമൊപ്പം പുറത്തു കടന്നു. 
കൊട്ടാരം പരിപാലിക്കുന്നതിന്‌ രാജാവ്‌ തന്‍െറ 
പത്തു ഭാര്യമാരെ അവിടെ ഉപേക്ഷിച്ചു. 17ത 
ന്നെ പിന്തുടര്‍ന്ന എല്ലാവരോടുമൊപ്പമാണ്‌ രാ 
ജാവ്‌ പുറത്തു കടന്നത്‌. കൊട്ടാരസമുച്ചയത്തി 
ന്‍റെ അവസാനത്തെ ഭവനത്തിലവര്‍ നിന്നു. 
18എൃല്ലാ ഉദ്യോഗസ്ഥന്മാരും രാജാവിനെ കടന്നു 
പോയി. എല്ലാ ക്രേതൃരും എല്ലാ പ്പേതൃരും 
600 ഗതൃരും രാജാവിനെ കടന്നു പോയി. 

1ഗത്തുകാരനായ ഇത്ഥായിയോട്‌ രാജാവു 
പറഞ്ഞു, “നിങ്ങളുമെന്തിനാണ്‌ ഞങ്ങളെ 
പിന്തുടരുന്നത്‌? തിരിച്ചുപോയി പുതിയ രാജാ 
വായ അബ്ശാലോമിനോടൊപ്പം കഴിയുക. 
നീയൊരു വിദേശിയാണ്‌. ഇത്‌ നിന്‍െറ മാതൃ 
ഭൂമിയല്ല. 22ഇന്നെലെ മാത്രമാണ്‌ നീ എന്നോടു 
ചേരാന്‍ വന്നത്‌. ഇപ്പോള്‍ നിങ്ങളെന്നോ 
ടൊപ്പം വ്യത്യസ്തസ്ഥലങ്ങളിലേക്കു വരുന്നെ 
ന്നോ? വേണ്ട! തിരിച്ചുപോയി നിന്‍െറ സഹോ 
ദരന്മാരെ കൂടെ കൊണ്ടുപോവുക. നിനക്കു 
കാരുണ്യവും വിശ്വാസവും ലഭിക്കട്ടെ.” 

മഎന്നാല്‍ ഇത്ഥായിയുടെ മറുപടി ഇതാ 
യിരുന്നു, “യഹോവ ജീവിക്കുന്നതുപോലെ 
അങ്ങയുടെ ജീവിതകാലം മുഴുവന്‍ ഞാന 
ങ്ങയോടൊപ്പമായിരിക്കും. ജീവിതത്തിലും മര 
ണത്തിലും ഞാനങ്ങയോടൊലപ്പുമുണ്ടായി 
രിക്കും.” 

മദാവീദ്‌ ഇത്ഥായിയോടു പറഞ്ഞു, “വരു, 
നമുക്ക്‌ കിദ്രോനരുവി കടക്കാം.” അതിനാല്‍ 
ഗത്യയില്‍ നിന്നുള്ള ഇത്ഥായിയും അയാളുടെ 
മുഴുവനാളുകളും അവരുടെ കുട്ടികളും കിദ്രോ൯ 
കടന്നു. 23ആള്‍ക്കാരെല്ലാം ഉച്ചത്തില്‍ കരയുന്നു 
ണ്ടായിരുന്നു. ദാവീദുരാജാവ്‌ കിദ്രോന്‍ അരുവി 
മുറിച്ചു കടന്നു. അനന്തരം എല്ലാവരും മരുഭൂമി 
യിലേക്കു പോയി. 24സാദോക്കും അയാളോടൊ 
le ലേവൃരും ദൈവത്തി൯ന്‍റ കരാ 
റിന്‍െറ പെട്ടകം ചുമന്നിരുന്നു. ദൈവത്തിന്‍െറ 
പെട്ടകം അവര്‍ താഴെവച്ചു. ജനങ്ങളെല്ലാവരും 
യെരൂശലേമില്‍നിന്നും പുറത്തു കടക്കുംവരെ 
അബ്യാഥാര്‍ പ്രാര്‍ത്ഥനകള്‍ ഉരുവിട്ടുകൊണ്ടി 
രുന്നു. 

ദാവീദ്‌ സാദോക്കിനോടു പറഞ്ഞു, “ദൈവ 
ത്തിന്‍റെ വിശുദ്ധപെട്ടകം യെരൂശലേമിലേക്കു 




















2 ശമൂവേല്‍ 15:26-16:11 


തിരികെ കൊണ്ടുപോവുക. യഹോവ എന്നോ 
ടു പ്രീതിയുള്ളവനാണെങ്കില്‍ അവന്‍ എന്നെ 
യെരൂശലേമിലേക്കു തിരികെ കൊണ്ടുവരും. 
യെരൂശലേമും അവന്‍െറ ആലയവും കാണാന്‍ 
യഹോവ എന്നെ അനുവദിക്കട്ടെ. 26എന്നാല്‍ 
എന്നില്‍ സന്തുഷ്ടനല്ലെന്ന്‌ യഹോവ പറയു 
ന്നെങ്കില്‍ അവനിഷ്ടമുള്ളത്‌ എന്നോടു 
ചെയ്യട്ടെ.” 

2 രാജാവ്‌ പുരോഹിതനായ സാദോക്കി 
നോടു പറഞ്ഞു, “അങ്ങ്‌ ഒരു പ്രവാചകനാണ്‌. 
നഗരത്തിലേക്കു സമാധാനത്തില്‍ മടങ്ങിപ്പോ 
വുക, അങ്ങയുടെ പുത്രനായ അഹിമാസി 
നെയും അബ്യാഥാരിന്‍െറ പുത്രനായ യോനാ 
ഥാനെയും കൂടെകൂട്ടുക. 2ജനങ്ങള്‍ നദിക്കു 
കുറുകെ മരുഭൂമിയിലേക്കു കടന്നുപോകുന്ന 
സ്ഥലങ്ങളില്‍ ഞാന്‍ കാത്തുനില്‍ക്കുന്നുണ്ടാകും. 
നിന്‍െറ സന്ദേശം ലഭിക്കുംവരെ ഞാന്‍ കാത്തി 
രിക്കും. 2അതിനാല്‍ സാദോക്കും അബ്യയാഥാരും 
ദൈവത്തിന്‍െറ വിശുദ്ധപെട്ടകം യെരൂശലേമി 
ലേക്കു തിരികെ കൊണ്ടുപോവുകയും അവിടെ 
തങ്ങുകയും ചെയ്തു. 


അഹീഥോഫെലിനെതിരെ ദാവീ 
ദിന്‍െറ പ്രാര്‍ത്ഥന 

ദാവീദ്‌ ഒലീവുമലയിലേക്കു കയറിപ്പോയി. 
അദ്ദേഹം കരയുകയായിരുന്നു. അയാള്‍ തന്‍െറ 
തല മൂടിയിരുന്നു. പാദുകങ്ങളില്ലാതെയായിന്നു 
അയാള്‍ നടന്നിരുന്നത്‌. ദാവീദിനോടൊപ്പമു 
ണ്ടായിരുന്ന എല്ലാവരും തങ്ങളുടെ തല മറച്ചി 
രുന്നു. കരഞ്ഞുകൊണ്ടാണവര്‍ ദാവീദിനോടൊ 
പ്പം പോയത്‌. 31ഒരാള്‍ ദാവീദിനോടു പറഞ്ഞു, 
അബ്ശാ ലോമിനോടൊപ്പം ഗൂഡാലോചന 
നടത്തിയവരില്‍ ഒരുവനാണ്‌ അഹീഥോ 
ഫെല്‍. അപ്പോള്‍ ദാവീദ്‌ പ്രാര്‍ത്ഥിച്ചു, “യഹോ 
വേ, അഹീഥോ ഫെലിന്‍െറ ഉപദേശങ്ങള്‍ 
പാഴാക്കണമേ. ദ്ദാവീദ്‌ താന്‍ ഇടയ്ക്കിടെ 
ദൈവത്തെ ആരാധിച്ചിരുന്ന മലയുടെ നെറുക 
യിലെത്തി. അപ്പോള്‍ ഹൂശായി എന്ന അര്‍ 
ക്യ൯ന്‍ അവനന്‍െറയടുത്തേക്കു വന്നു. ഹൂശായി 
യുടെ കുപ്പായം കീറിയിരുന്നു. അയാളുടെ തല 
യില്‍ ചെളിയും പുരണ്ടിരുന്നു. 

ദാവീദ്‌ ഹൂശായിയോടു പറഞ്ഞു, “എന്നോ 
ടൊപ്പം വന്നാല്‍ നീ എനിക്കൊരു ബാദ്ധ്യത 
കൂടിയാകും. 34എന്നാല്‍ നീ യെരൂശലേമിലേക്കു 
മടങ്ങിയാല്‍ അഹീഫോഫെലിനന്‍െറ ഉപദേശ 
ങ്ങള്‍ പാഴാക്കാന്‍ നിനക്കാവും. അബ്ശാലോമി 
നോടു പറയുക, “രാജാവേ, ഞാ൯ അവിടുത്തെ 
ദാസന്‍. ഞാ൯ അങ്ങയുടെ പിതാവിനെ 
സേവിച്ചിരുന്നു. എന്നാലിപ്പോള്‍ ഞാനങ്ങയെ 
സേവിക്കും.” പുരോഹിതരായ സാദോക്കും 
അബ്യാഥാരും നിന്നോടൊപ്പമുണ്ടാകും. രാജ 
കൊട്ടാരത്തില്‍ നീ കേള്‍ക്കുന്നതൊക്കെ അവ 
രോടു പറയണം. 3%സാദോക്കിനന്‍െറ പുത്രന്‍ 
അഹീമാസും അബ്യഠഥാരിന്‍െറ പുത്രന്‍ യോ 
നാഥാനും അവരോടൊപ്പമുണ്ടാകും. നീ കേട്ട 
തെല്ലാം എന്നെ അറിയിക്കാന്‍ നീ അവരെ 
അയയ്ക്കണം.” 37അനന്തരം ദാവീദിന്‍റെ സുഹൃ 
ത്ത്‌ ഹൂശായി നഗരത്തിലേക്കു പോയി. അബ്‌ 
ശാലോം യെരൂശലേമിലെത്തുകയും ചെയ്തു. 








സീബാ ദാവീദിനെ കണ്ടുമുട്ടുന്നു 

ദാവീദ്‌ ഒലീവുമലയിന്മേല്‍ കുറച്ചു ദൂരം 
16 നടന്നു. അവിടെവച്ച്‌ മെഫീബോശെ 
ത്തിന്‍െറ ഭൃത്യന്‍ സീബാ ദാവീദിനെ കണ്ടുമുട്ടി. 


326 


ജീനിയിട്ട രണ്ടു കഴുതകള്‍ സീബയ്ക്കുണ്ടായി 
രുന്നു. കഴുതകളുടെ പുറത്ത്‌ ഇരുനൂറ്‌ അപ്പക്കഷ 
ണങ്ങളും നൂറുകുല ഉണക്കമുന്തിരിയും നൂറ്‌ 
ഗ്രീഷ്മകാല പഴങ്ങളും ഒരു സഞ്ചി നിറയെ 
വീഞ്ഞുമുണ്ടായിരുന്നു. 2ദാവീദുരാജാവ്‌ സീബ 
യോടു ചോദിച്ചു, “എന്തിനാണിതെല്ലാം?” 

സീബാ മറുപടി പറഞ്ഞു, “ഈ കഴുതകള്‍ 
രാജകുടുംബത്തിനു സവാരി ചെയ്യാനുള്ളവ 
യാണ്‌. അപ്പവും ഗ്രീഷ്മകാലത്തെ പഴവും 
ഉദ്യോഗസ്ഥന്മാര്‍ക്കു തിന്നാനാണ്‌. മരുഭൂമിയില്‍ 
വെച്ച്‌ ക്ഷീണം ഉണ്ടാകുന്ന ഏതൊരാള്‍ക്കും 
വീഞ്ഞു കുടിക്കുകയുമാവാം.” രാജാവു ചോ 
ദിച്ചു, “മെഫീബോശെത്ത്‌ എവിടെയാണ്‌?” 
സീബാ രാജാവിനോടു മറുപടി പറഞ്ഞു, “മെ 
ഫീബോശെത്ത്‌ യെരുശലേമിലാണ്‌ തങ്ങിയി 
രിക്കുന്നത്‌. കാരണം,'ഇന്ന്‌ യിസ്രായേലുകാര്‍ 
എന്‍െറ പൂര്‍വ്വികനന്‍െറ രാജ്യം എനിക്കു തരും” 
എന്ന്‌ അദ്ദേഹം കരുതുന്നു.” 

രാജാവ്‌ സീബയോടു പറഞ്ഞു, “ശരി, 
മെഫീബോശെത്തിനന്‍്റേതോായ എല്ലാം ഞാനി 
പ്പോള്‍ നിനക്കു തരുന്നു.” സീബാ പറഞ്ഞു, 
“ഞാനങ്ങയെ നമിക്കുന്നു. എപ്പോഴും അങ്ങയെ 
സന്തുഷ്ടനാക്കാ൯ന്‍ എനിക്കു കഴിഞ്ഞെങ്കില്‍!” 














ശിമെയി ദാവീദിനെ ശപിക്കുന്നു 

ദാവീദ്‌ ബഹുരിമിലേക്കൂ വന്നു. ശൌലി 
ന്‍െറ കുടുംബക്കാരനായ ഒരാള്‍ ബഹുരിമില്‍ 
നിന്നു വന്നു. ഗേരയുടെ പുത്രനായ അയാളുടെ 
പേര്‍ ശിമെയി എന്നായിരുന്നു. അയാള്‍ ദാവീ 
ദിനെ ശപിച്ചുകൊണ്ടാണിറങ്ങി വന്നത്‌. 
അയാള്‍ വീണ്ടും വീണ്ടും ദാവീദിനെ ശപിച്ചു 
കൊണ്ടിരുന്നു. 

ശിമെയി ദാവീദിന്‍െറയും അയാളുടെ ശക്ത 
രായ ഭടന്മാരുടെയും നേര്‍ക്ക്‌ കല്ലെറിയാനും 
തുടങ്ങി. എന്നാല്‍ ജനങ്ങളും ദാവീദിന്‍െറ ദാസ 
ന്മാരും ദാവീദിന്‍െറ ചുറ്റും കൂടി. ?ശിമെയി 
ദാവീദിനെ ശപിച്ചു. അയാള്‍ പറഞ്ഞു, “കൊ 
ളളരുതാത്തവനേ, കൊലപാതകി, കടന്നു പോ 
കൂ കടന്നുപോകൂ! “യഹോവ നിന്നെ ശിക്ഷി 
ക്കുന്നു. എന്തുകൊണ്ടെന്നാല്‍ ശൌലിനന്‍െറ 
കുടുംബത്തില്‍പ്പെട്ട ചിലരെ നീ വധിച്ചു. ശൌ 
ലിന്‍െറ രാജസ്ഥാനം നീ കവര്‍ന്നു. എന്നാല്‍ 
ഇപ്പോള്‍ യഹോവ സിംഹാസനം നിന്‍െറ മക 
നായ അബ്ശാലോമിന്‌ നല്‍കിയിരിക്കുന്നു. 
നിന്‍െറ നാശം ഇതാ വന്നിരിക്കുന്നു. കാരണം 
നീ ഒരു കൊലപാതകിയാണ്‌.” 

സെരുയയുടെ പുത്രനായ അബീശായി 
ദാവീദിനോടു പറഞ്ഞു, “എന്‍റെ യജമാന 
നായ രാജാവേ, ഈ ചത്ത പട്ടി എന്തിനാണ്‌ 
അങ്ങയെ ശപിക്കുന്നത്‌? ഞാന്‍ ചെന്ന്‌ ശിമെയി 
യുടെ തല കൊയ്യട്ടേ.”14എന്നാല്‍ രാജാവ്‌ മറു 
പടി പറഞ്ഞു,“സെരുയയുടെ പുത്രന്മാരേ, 
ഞാനെന്തു ചെയ്യാനാണ്‌. തീര്‍ച്ചയായും ശിമെ 
യി എന്നെ ശപിക്കുകയാണ്‌. എന്നാല്‍ എന്നെ 
ശപിക്കാന്‍ യഹോവ അവനോടു കല്ലിച്ചിരി 
ക്കുന്നു. യഹോവ ചെയ്യുന്ന കാര്യങ്ങള്‍ ചോദ്യം 
ചെയ്യാന്‍ ആര്‍ക്കു കഴിയും?” 

വ്ദാവീദ്‌ അബീശായിയോടും തന്‍െറ മുഴു 
വന്‍ ദാസന്മാരോടുമായി ഇത്രകൂടി പറഞ്ഞു, 
“നോക്കൂ എന്‍െറ ഏറ്റവും പ്രിയപ്പെട്ട പുത്ര 
നായ അബ്ശാലോം ഇപ്പോഴെന്നെ വധിക്കാന്‍ 
ശ്രമിക്കുന്നു. ബെന്യാമീ൯ഗോത്രക്കാരനായ ശി 
മെയിക്കാണ്‌ എന്നെ കൊല്ലാന്‍ കൂടുതല്‍ അവ 
കാശം. അവനെ വെറുതെ വിടുക. അവനെന്നെ 




















327 


നിരന്തരം ശപിച്ചുകൊള്ളട്ടെ. ദൈവം അവനോ 
ടിങ്ങനെ ചെയ്യാന്‍ കല്ലിച്ചു. 1എന്‍െറ ദുരിത 
ങ്ങള്‍ ദൈവം കണ്ടേക്കാം. ശിമെയി ഇപ്പോള്‍ 
ചൊരിയുന്ന ഓരോ ശാപത്തിനും എന്തെ 
ങ്കിലും നന്മ ദൈവം എനിക്കു ചിലപ്പോള്‍ 
തന്നേക്കാം.” 

13അതിനാല്‍ ദാവീദും സംഘവും വഴിയി 
ലൂടെ യാത്ര തുടര്‍ന്നു. എന്നാല്‍ ശിമെയി 
ദാവീദിനെ പിന്തുടര്‍ന്നുകൊണ്ടിരുന്നു. മല 
യോരം പറ്റി പാതയുടെ മറുവശത്തു കൂടിയാ 
യിരുന്നു ശിമെയി നടന്നത്‌. തന്‍െറ വഴിയി 
ലൂടനീളം ശിമെയി ദാവീദിനെ ശപിച്ചു 
കൊണ്ടേയിരുന്നു. ശിമെയി ദാവീദിന്‍റെ നേര്‍ 
ക്ക്‌ കല്ലും ചെളിയും എറിഞ്ഞുകൊണ്ടുമിരുന്നു. 

4ദാവീദുരാജാവും അദ്ദേഹത്തിന്‍െറ മുഴുവ 
നാളുകളും ബാഹൂരിമിലെത്തി. രാജാവും പരി 
വാരങ്ങളും നന്നേ ക്ഷീണിച്ചിരുന്നു. അവര്‍ ബാ 
ഹൂരിമില്‍ വിശ്രമിച്ചു. 15അബ്ശാലോമും അ 
ഹീഥോഫേലും മുഴുവന്‍ യിസ്രായേലുകാരും 
യെരൂശലേമിലെത്തി. 1ദാവീദിന്‍െറ സുഹൃ 
ത്തും അര്‍ക്കീയനുമായ ഹൂശായി അബ്ശാലോ 
മിന്‍െറയടുത്തെത്തി. ഹൂശായി അബ്ശാലോ 
മിനോടു പറഞ്ഞു, “രാജാവ്‌ നീണാള്‍ വാഴട്ടെ! 
രാജാവ്‌ നീണാള്‍ വാഴട്ടെ!” 1അബ്ശാലോം 
മറുപടി പറഞ്ഞു, “അങ്ങെന്താണ്‌ അങ്ങയുടെ 
സുഹൃത്തായ ദാവീദിനോട്‌ വിശ്വാസം പുലര്‍ 
ത്താത്തത്‌? അങ്ങെന്താണ്‌ അവനോടൊപ്പം 
യെരൂശലേം വിടാതിരുന്നത്‌?” 

18ഹൂശായി പറഞ്ഞു,“യഹോവ തെരഞ്ഞെടു 
ക്കുന്നവനോടൊപ്പമാണു ഞാന്‍. ഈ ജനതയും 
യിസ്രായേലുകാരും നിന്നെ തെരഞ്ഞെടുത്തു. 
ഞാന്‍ നിന്നോടൊപ്പമായിരിക്കും. മുമ്പ്‌ 
നിന്‍െറ പിതാവിനെ സേവിച്ചു. ഇനി ഞാന്‍ 
ദാവീദിന്‍െറ പുത്രനെ സേവിക്കണം. നിന്നെ 
ഞാന്‍ സേവിക്കും.” 











അബ്ശാലോം അഹീഥോഫെലിനന്‍െറ 
ഉപദേശം തേടുന്നു 

20അബ്ശാലോം അഹീഥോഫെലിനോടു പറ 
ഞ്ഞു, “ഞങ്ങളെന്താണു ചെയ്യേണ്ടതെന്നു ഞങ്ങ 
ളോടു പറഞ്ഞാലും.” 

മഅഹീഥോഫെല്‍ അബ്ശാലോമിനോടു പ 
റഞ്ഞു, “ഭവനപരിപാലനത്തിനായി അങ്ങ 
യുടെ പിതാവ്‌ തന്‍െറ പത്നിമാരില്‍ ചിലരെ 
ഇവിടെ നിര്‍ത്തിയിട്ടുണ്ട. പോയി അവരുമായി 
ശയിക്കുക. അപ്പോള്‍ അങ്ങയുടെ പിതാവ്‌ 
അങ്ങയെ വെറുക്കുന്നുവെന്ന്‌ മുഴുവന്‍ യിസ്ധ്രാ 
യേലുകാരും അറിയും. അപ്പോള്‍ എല്ലാവരും 
അങ്ങയ്ക്കു പിന്തുണ തരാന്‍ കൂടുതല്‍ ഉത്സാ 
ഹിതരാവുകയും ചെയ്യും.” 

22അനന്തരം അവര്‍ വസതിയുടെ മട്ടുപ്പാ 
വില്‍ അബ്ശാലോമിനുവേണ്ടി കൂടാരമൊ 
രൂക്കി. അബ്ശാലോം തന്‍െറ പിതുപത്തിമാരെ 
പ്രാപിച്ചു. യിസ്രായേലുകാര്‍ മുഴുവനും ഇതു 
കണ്ടു. ആ സമയത്ത്‌ അഹീഫഥോഫെലിനന്‍െറ 
ഉപദേശം ദാവീദിനെയും അബ്ശാലോമി 
നെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാ 
നമായിരുന്നു. മനുഷ്യന്‌ ദൈവവചനംപോലെ 
പ്രധാനമായിരുന്നു ആ ഉപദേശം. 





ദാവീദിനെപ്പറ്റി അഹീഥോ 
ഫെലിന്‍െറെ ഉപദേശം 
] അഹീഥോഫെല്‍ അബ്ശാലോമിനോടു 
പറഞ്ഞു, “പന്തീരായിരം പേരെ ഞാന്‍ 


2 ശമൂവേല്‍ 16:12-17:14 


തെരഞ്ഞെടുത്തു കൊള്ളട്ടെ? ഇന്നു രാത്രി തന്നെ 
ഞാന്‍ ദാവീദിനെ പിന്തുടരാം. അവന്‍ ക്ഷീണി 
ച്ചു തളരുമ്പോള്‍ എനിക്കവനെ പിടിക്കാം. 
ഞാനവനെ ഭയപ്പെടുത്തും. അവനന്‍െറയാളുകള്‍ 
മുഴുവന്‍ ദൂരേക്കോടുകയും ചെയ്യും. എന്നാല്‍ 
ദാവീദുരാജാവിനെ മാത്രമേ ഞാന്‍ വധിക്കൂ. 
3അനന്തരം ജനതയെ മുഴുവന്‍ ഞാന്‍ അങ്ങയു 
ടെയടുത്തേക്കു തിരികെ കൊണ്ടുവരും. ദാവീദ്‌ 
കൊല്ലപ്പെട്ടാല്‍ ജനങ്ങളെല്ലാം സമാധാന 
ത്തില്‍ തിരികെ വരും.” 

ദ്അബ്ശാലോമിനും മുഴുവന്‍ യിസ്രായേല്‍ 
നേതാക്കള്‍ക്കും ആ പദ്ധതി നല്ലതാണെന്നു 
തോന്നി. $എന്നാല്‍ അബ്ശാലോം പറഞ്ഞു, 
“ഇപ്പോള്‍ അര്‍ഖ്യനായ ഹൂശായിയെ വിളി 
ക്കുക. അവനു പറയാനുള്ളതു കൂടി എനിക്കു 
കേള്‍ക്കണം.” 





അഹീഫഥോഫെലിന്‍െറ ഉപദേശം 
ഹൂശായി റദ്ദാക്കുന്നു 

ഹുശായി അബ്ശാലോമിന്‍െറയടുത്തു 
വന്നു. അബ്ശാലോം ഹുശായിയോടു പറ 
ഞ്ഞു, “അഹീഥോഫെല്‍ പറഞ്ഞു തന്ന പരി 
പാടിയാണിത്‌. നമ്മളിത്‌ അനുസരിക്കണോ? 
വേണ്ടെങ്കില്‍ പറയൂ.” 

"ഹുശായി അബ്ശാലോമിനോടു പറഞ്ഞു, 
“അഹീഫഥോഫെലിന്‍െറെ ഉപദേശം ഇപ്പോള്‍ 
നന്നല്ല.” 8ഹൂശായി തുടര്‍ന്നു പറഞ്ഞു, “അങ്ങ 
യുടെ പിതാവും അയാളുടെയാളുകളും കരുത്ത 
രാണെന്ന്‌ അങ്ങയ്ക്കറിയാമല്ലോ. വയലില്‍ 
വച്ച്‌ കുട്ടികള്‍ നഷ്ടപ്പെട്ട കാട്ടുകരടിയെ 
പോലെ അപകടകാരികളാണവര്‍. അങ്ങയുടെ 
പിതാവ്‌ സമര്‍ത്ഥനായ ഒരു പോരാളിയാണ്‌. 
രാത്രി മുഴുവന്‍ അയാള്‍ ആളുകളോടൊപ്പം 
തങ്ങുകയില്ല. 3അയാള്‍ മിക്കവാറും ഇപ്പോഴേ 
വല്ല ഗൂഹയിലോ മറ്റോ ഒളിച്ചിട്ടുണ്ടാവും. 
അങ്ങയുടെ പിതാവ്‌ അങ്ങയുടെ ആളുകളെ 
ആദ്യം ആക്രമിച്ചാല്‍ ജനങ്ങള്‍ ആ വാര്‍ത്ത 
ആദ്യം കേള്‍ക്കും. “അബ്ശാലോമിന്‍െറ അനു 
യായികള്‍ തോല്‍ക്കുന്നു!" എന്നവര്‍ കരുതും. 
10അപ്പോള്‍ സിംഹത്തെപ്പോലെ ശൂരനായ ഒരു 
വന്‍ പാലും ഭയക്കും. എന്തുകൊണ്ടെന്നാല്‍, 
അങ്ങയുടെ പിതാവ്‌ ശക്തനായൊരു യോദ്ധാ 
വാണെന്നും അയാളുടെയാളുകള്‍ ധൈര്യശാലി 





കളാണെന്നും എല്ലാ യിസ്ധരായേലുകാരും 
അറിയും. 

1“എനിക്കു പറയാനുള്ളതിതാണ്‌. ദാന്‍ 
മുതല്‍ ബേര്‍-ശേബവരെയുള്ള മുഴുവന്‍ 


യിസ്രായേലുകാരെയും അങ്ങ്‌ സംഘടിപ്പി 
ക്കണം. അപ്പോള്‍ കടല്പുറത്തെ മണല്‍ത്തരികള്‍ 
പോലെ ധാരാളം ആളുകളുണ്ടാകും. എന്നിട്ട്‌ 
അങ്ങ്‌ സ്വയം യുദ്ധരംഗത്തേക്കു പോകണം. 
12നമ്മള്‍ ദാവീദിനെ അയാളുടെ ഒളിസ്ഥലത്തു 
നിന്നും പിടികൂടും. നിലത്തു മഞ്ഞുതുള്ളികള്‍ 
പെയ്യുംപോലെ നാം അയാളുടെമേല്‍ ചാടി 
വീഴും. ദാവീദിനെയും അവന്‍െറ മുഴുവന്‍ 
ആളുകളെയും നമുക്കു കൊല്ലാം. ആരും ജീവ 
നോടെ മിച്ചം വരില്ല. 13എന്നാല്‍ ദാവീദ്‌ ഒരു 
നഗരത്തിലേക്കു രക്ഷപ്പെടുകയാണെങ്കില്‍ 
എല്ലാ യിസ്രായേലുകാരും കയറുകള്‍കൊണ്ടു 
വരണം. ആ നഗരമതിലുകള്‍ നാം വലിച്ചു 
താഴ്വരയിലേക്കെറിയണം. ആ നഗരത്തില്‍ ഒരു 
കല്ലുപോലും ശേഷിക്കാ൯ പാടില്ല.” 
14അബ്ശാലോമും എല്ലാ യിസ്രായേലുകാരും 
പറഞ്ഞു, “അര്‍ഖ്യനായ ഹൂശായിയുടെ ഉപ 











2 ശമൂവേല്‍ 17:15-18:2 


ദേശം അഹീഫഥോഫെലിനന്‍േറേതിനെക്കാള്‍ മെച്ച 
മാണ്‌.” ദൈവത്തിന്‍െറ പദ്ധതി അതായതു 
കൊണ്ടാണ്‌ അവര്‍ അങ്ങനെ പറയാന്‍ ഇടയാ 
യത്‌. അബ്ശാലോമിനെ ശിക്ഷിക്കുവാന്‍ 
വേണ്ടി അഹീഥോഫെലിനന്‍െറ നല്ല ഉപദേശം 


നിഷ്ഫലമാക്കാന്‍ യഹോവ ആലോചിച്ചു. 


ഹുശായി ദാവീദിനു മുന്നറി 
യിപ്പു നല്‍കുന്നു 

15ഹുശായി അക്കാര്യങ്ങളെല്ലാം പുരോഹിത 
ന്മാരായ സാദോക്കിനോടും അബ്യഠഥാരിനോ 
ടും പറഞ്ഞു. അബ്ശാലോമിനോടും യിസ്ധ്രാ 
യേല്‍നേതാക്കളോടും അഹീഥോഫെല്‍ പറ 
ഞ്ഞ കാര്യങ്ങളും ഹൂശായി അവരോടു പറ 
ഞ്ഞു. താന്‍ അഭിപ്രായപ്പെട്ട കാര്യങ്ങളും ഹൂ 
ശായി സാദോക്കിനോടും അബ്യാഥാരിനോടും 
പറഞ്ഞു. ഹൂശായി പറഞ്ഞു, “വേഗമാകട്ടെ! 
ദാവീദിന്‌ ഒരു സന്ദേശമയയ്ക്കുക. ആളുകള്‍ 
മരുഭൂമിയിലേക്കു മുറിച്ചു കടക്കുന്ന സ്ഥലങ്ങ 
ളില്‍ ഇന്നു രാത്രി തങ്ങരുതെന്ന്‌ അയാളോടു 
പറയുക. പക്ഷേ യോര്‍ദ്ദാന്‍നദി മുറിച്ചു കട 
ക്കുക. നദി കടന്നാല്‍ രാജാവും അവന്‍െറയാളു 
കളും പിടിക്കപ്പെടുകയില്ല.” 

17പുരോഹിതന്മാരുടെ പുത്രന്മാരായ യോനാ 
ഥാനും അഹീമാസും ഏന്‍രോഗേലില്‍ കാത്തു 
നില്ലുണ്ടായിരുന്നു. അവര്‍ക്ക്‌ പട്ടണത്തിനു 
ള്ളില്‍ പ്രത്യക്ഷപ്പെടാമായിരുന്നില്ല. അതിനാല്‍ 
ഒരു ദാസി അവരുടെയടുത്തേക്കു വന്നു. അവള്‍ 
അവര്‍ക്കൊരു സന്ദേശം നല്‍കി. അനന്തരം 
യോനാഥാനും അഹീമാസും പോവുകയും 
ദാവീദുരാജാവിനോടു അക്കാര്യങ്ങള്‍ പറയു 
കയും ചെയ്തു. 

18തൃന്നാല്‍ യോനാഥാനെയും അഹീമാസി 
നെയും ഒരു പയ്യന്‍ കണ്ടു. അവന്‍ അബ്ശാലോ 
മിനോടു പറയാന്‍ പോയി. യോനാഥാനും 
അഹീമാസും വേഗത്തില്‍ ഓടിപ്പോയി. അവര്‍ 
ബാഹൂരീമില്‍ ഒരാളുടെ ഭവനത്തിലെത്തി. 
അയാളുടെ മുറ്റത്ത്‌ ഒരു കിണറുണ്ടായിരുന്നു. 
യോനാഥാനും അഹീമാസും ആ കിണറിനുള്ളി 
ലേക്കിറങ്ങി. 13ഉടമസ്ഥനന്‍െറ ഭാര്യ ഒരു മൂടി 
കിണറിനുമേല്‍ വിരിച്ചു. അനന്തരം അവള്‍ 
ധാന്യംകൊണ്ട കിണര്‍ മൂടി. കിണര്‍ ഒരു ധാന്യ 
ക്കൂമ്പാരംപോലെ കാണപ്പെട്ടു. അതിനാല്‍ 
യോനാഥാനും അഹീമാസും അവിടെ ഒളിച്ചി 
രിപ്പുണ്ടെന്ന്‌ ആര്‍ക്കും മനസ്സിലായില്ല. 22അ 
ബ്ശാലോമിന്‍്ററ ദാസന്മാര്‍ ഗൃഹനായിക 
യൂടെ അടുത്തു വന്നു. അവര്‍ ചോദിച്ചു, 
“അഹീമാസും യോനാഥാനും എവിടെ?” 

ആ സ്ത്രീ അബ്ശാലോമിന്‍െറ ദാസന്മാ 
രോടു പറഞ്ഞു, “അവര്‍ അരുവി കടന്നു കഴി 
ഞ്ഞു.” അനന്തരം അബ്ശാലോമിന്‍െറ ദാസ 
ന്മാര്‍ യോനാഥാനെയും അഹീമാസിനെയും 
തേടി പുറപ്പെട്ടു. എന്നാലവര്‍ക്ക്‌ അവരെ കണ്ടു 
പിടിക്കാനായില്ല. അതിനാല്‍ അബ്ശാലോ 
മിന്‍െറ ദാസന്മാര്‍ യെരൂശലേമിലേക്കു മടങ്ങി 
പ്പോയി. 

2അബ്ശാലോമിനന്‍െറ ദാസന്മാര്‍ പോയതി 
നുശേഷം യോനാഥാനും അഹീമാസും കിണ 
റ്റില്‍നിന്നും പുറത്തു വന്നു. അവര്‍ പോയി 
ദാവീദിനോടു പറഞ്ഞു, “വേഗമാകട്ടെ, നദി 
കടന്നാലും. അഹീഥോഫെല്‍ അങ്ങയ്ക്കു എതി 
രായി ഇങ്ങനെയെല്ലാം പറഞ്ഞു കൊടുത്തിരി 
ക്കുന്നു.” 














328 


22അനന്തരം ദാവീദും അയാളുടെ മുഴുവനാളു 
കളും യോര്‍ദ്ദാ൯നദി മുറിച്ചുകടന്നു. സൂര്യനുദി 
ക്കുംമുമ്പു തന്നെ ദാവീദിന്‍െറയാളുകള്‍ മുഴു 
വനും യോര്‍ദ്ദാന്‍നദി കടന്നു. 


അഹീഥോഫെല്‍ ആത്മഹത്യ ചെയ്യുന്നു 

2മ3യിന്ധ്രായേലുകാര്‍ തന്‍െറ ഉപദേശം സ്വീക 
രിക്കില്ലെന്ന്‌ അഹീഥോഫെലിനു മനസ്സി 
ലായി. അഹീഥോഫെല്‍ തന്‍െറ കഴുതയ്ക്കു 
ജീനിയിട്ടു. അയാള്‍ തന്‍െറ നഗരത്തിലെ വസ 
തിയിലേക്കുപോയി. അവന്‍ തന്‍െറ കുടുംബ 
കാര്യങ്ങള്‍ ക്രമീകരിച്ചു. അനന്തരം അവന്‍ 
തൂങ്ങി മരിച്ചു. മരണാനന്തരം ജനങ്ങള്‍ അഹീ 
ഥോഫെലിനെ അവന്‍െറ പിതാവിന്‍െറ കല്ലറ 
യില്‍ സംസ്കരിച്ചു. 





അബ്ശാലോം യോര്‍ദ്ദാ൯നദി കടക്കുന്നു 

മ്ദാവീദ്‌ മഹനയീമിലെത്തി. അബ്ശാ 
ലോമും അയാളുടെ മുഴുവന്‍ യിസ്രായേലു 
കാരും യോര്‍ദ്ദാ൯ന്‍നദി കടന്നു. 25അബ്ശാലോം 
അമാസയെ സേനാനായകനാക്കി. യോവാ 
ബിന്‍െറ സ്ഥാനം അമാസ ഏറ്റെടുത്തു. * 
യിശ്മായേല്യനായ യിത്രയുടെ പുത്രനായി 
രുന്നു അമാസ. യോവാബിനന്‍െറ അമ്മയായി 
രുന്ന സെരുയയുടെ സഹോദരിയായ നഹാശി 
ന്‍െറ പുത്രി അബിഗയീലായിരുന്നു അമാസ 
യുടെ അമ്മ. 

2അബ്ശാലോമും യിസ്രായേല്യരും അവ 
രുടെ പാളയം ഗിലെയാദിലേക്കു മാറ്റി. 





ശോബി, മാഖീര്‍, ബര്‍സില്ലായ്‌ 

മ്ദാവീദ്‌ മഹനയീമിലെത്തിയപ്പോള്‍ 
അമ്മോന്യനഗരമായ രബ്ബാക്കാരനും നാഹാശി 
ന്‍െറ പുത്രനുമായിരുന്ന ശോബിയും ലോ-ദെ 
ബാര്‍കാരനായിരുന്ന അമ്മീയേലിനന്‍െറ പുത്ര 
നായ മാഖീരും, ഗിലെയാദിലെ രോഗെലീമില്‍ 
നിന്നുമുള്ള ബര്‍സില്ലായും ആ സ്ഥലത്തുണ്ടാ 
യിരുന്നു. 282%അവര്‍ പറഞ്ഞു, “മരുഭൂമിയി 
ലുള്ള ജനത്തിന്‌ ക്ഷീണവും വിശപ്പും ദാഹവും 
ഉണ്ടായിരിക്കുന്നു.” അതിനാലവര്‍ ദാവീദിനും 
അവനന്‍െറയാളുകള്‍ക്കും തിന്നാന്‍ നിരവധി 
സാധനങ്ങള്‍ കൊണ്ടുവന്നു. കിടക്കകളും ചരു 
വങ്ങളും മണ്‍കലങ്ങളും കൊണ്ടുവന്നു. ഗോ 
തമ്പ്‌, യവം, മാവ്‌, വറുത്തധാന്യം അമരപ്പയര്‍, 
പരിപ്പ്‌, ഉണക്കവിത്തുകള്‍, തേന്‍, വെണ്ണ, ആട്‌, 
പാല്‍ക്കട്ടി എന്നിവയും അവര്‍ കൊണ്ടുവന്നു. 





ദാവീദ്‌ യുദ്ധസന്നദ്ധനാകുന്നു 
] & ദാവീദ്‌ തന്‍െറ ജനതയെ എണ്ണി. അവരെ 
നയിക്കാന്‍ സഹസ്രാധിപന്മാരെയും 
ശതാധിപന്മാരെയും അവന്‍ തെരഞ്ഞെടുത്തു. 
ദാവീദ്‌ അവരെ മൂന്നു സംഘങ്ങളായി തിരിച്ചു. 
ദാവീദ്‌ അവരെ അയച്ചു. മൂന്നിലൊന്നു ജന 
തയെ യോവാബാണു നയിച്ചത്‌. സെരുയയുടെ 
പുത്രനും യോവാബിനന്‍െറെ സഹോദരനുമായ 
അബീശായി അടുത്ത മൂന്നിലൊന്നിനെ നയി 
ച്ചു. അവസാനത്തെ മൂന്നിലൊന്നിനെ ഗത്യ 
നായ ഇത്ഥായിയും നയിച്ചു. 
ദാവീദുരാജാവ്‌ അവരോടു പറഞ്ഞു, “ഞാ 
നും നിങ്ങളോടൊപ്പമുണ്ടാവും.” 








അമാസ ഏറ്റെടുത്തു യോവാബ്‌ അപ്പോഴും 
ദാവീദിനെ പിന്തുണച്ചു. ദാവീദ്‌ അബ്ശാലോമില്‍ 
നിന്ന്‌ ഓടിപ്പോവുകയായിരുന്നപ്പോള്‍ അദ്ദേഹ 
ത്തിന്‍റെ മൂന്നു സേനാനായകന്മാരിലൊരുവനാ 
യിരുന്നു യോവാബ്‌. 








329 


എന്നാല്‍ ജനങ്ങള്‍ പറഞ്ഞു, “വേണ്ട! അങ്ങ്‌ 
ഞങ്ങളോടൊപ്പം വരരുത്‌! എന്തുകൊണ്ടെന്നാല്‍ 
ഞങ്ങള്‍ യുദ്ധത്തില്‍ നിന്നോടിപ്പോയാല്‍ 
അബ്ശാലോമിന്‍െറ സൈന്യം അതത്ര കാര്യമാ 
ക്കില്ല. ഞങ്ങളില്‍ പകുതി കൊല്ലപ്പെട്ടാല്‍ പോ 
ലും അബ്ശാലോമിന്‍െറ സൈന്യം ശ്രദ്ധി 
ക്കില്ല. എന്നാല്‍ അങ്ങാകട്ടെ, ഞങ്ങളില്‍ പതി 
നായിരം പേരുടെ മൂല്യമുള്ളവനാണ്‌! അങ്ങ്‌ 
നഗരത്തില്‍ തന്നെ തങ്ങുന്നതായിരിക്കും നല്ലത്‌. 
അങ്ങനെയെങ്കില്‍ ഞങ്ങള്‍ക്കു സഹായമാവശ്യ 
മാവുമ്പോള്‍ അങ്ങയ്ക്കു അതു നല്‍കുവാനും 
കഴിയും.” 

രാജാവ്‌ തന്‍െറയാളുകളോടു പറഞ്ഞു, “നല്ല 
തെന്നു നിങ്ങള്‍ക്കു തോന്നുന്നതുപോലെ ഞാന്‍ 
ചെയ്യാം.” അനന്തരം രാജാവ്‌ കവാടത്തിനന്‍െറ 
പാര്‍ശ്വത്തില്‍ നിന്നു. സൈന്യം ശതസഹസ്ര 
വ്യൂഹങ്ങളായിട്ട്‌ പുറപ്പെട്ടു. 





“അബ്ശലോമിനോടു മാന്യ 
മായി പെരുമാറണം!” 

ട്യോവാബിനും അബീശായിക്കും ഇത്ഥാ 
യിക്കും രാജാവ്‌ ഒരു കല്പന നല്‍കി. അദ്ദേഹം 
പറഞ്ഞു, “എനിക്കുവേണ്ടി ഇങ്ങനെ ചെയ്യുക: 
അബ്ശാലോംകുമാരനോട്‌ മൃദുവായി പെരുമാ 
റുക!” 

രാജാവ്‌ സേനാനായകന്മാരോട്‌ അബ്ശാലോ 
മിനെല്ലറ്റി പറഞ്ഞത്‌ എല്ലാ ജനങ്ങളും കേട്ടു. 


ദാവീദിന്‍റെ സൈന്യം അബ്ശാലോ 
മിന്‍റെ സൈന്യത്തെ തോല്ലിക്കുന്നു 

ദാവീദിന്‍റെ സേന അബ്ശാലോമിന്‍െറ 
യിസ്രായേലുകാര്‍ക്കെതിരെ പടനിലത്തിറങ്ങി. 
എഫ്രയീമിലെ വനത്തില്‍ അവര്‍ ഏറ്റുമുട്ടി. 
ദാവീദിന്റെ സൈന്യം യിസ്രായേലു കാരെ 
തോല്ലിച്ചു. അന്ന്‌ ഇരുപതിനായിരം പേര്‍ 
കൊല്ലപ്പെട്ടു. ട്യുദ്ധം വലിയൊരു പ്രദേശ 
മാകെ വ്യാപിച്ചു. എന്നാല്‍ അന്ന്‌ വാളുകൊണ്ട്‌ 
കൊല്ലപ്പെട്ടവരെക്കാളധികം പേര്‍ കാട്ടില്‍വച്ച്‌ 
മരിച്ചു. *അബ്ശാലോം ദാവീദിന്‍െറ ഭടന്മാ 
രുടെ മുമ്പില്‍ പെടുവാനിടയായി. തന്‍െറ 
കോവര്‍കഴുതപ്പുറത്തു ചാടിക്കയറി രക്ഷപ്പെ 
ടാന്‍ അബ്ശാലോം ശ്രമിച്ചു. കോവര്‍കഴുത 
ഒരു വലിയ ഓക്കുമരത്തിനു കീഴിലൂടെ കടന്നു 
പോയി. മരത്തിനു നിറയെ ശാഖകളുണ്ടായി 
രുന്നു. അതിനാലവന്‍ അതില്‍ കുടുങ്ങി. അവ 
നന്‍െറെ കോവര്‍കഴുത അവന്‍െറ കീഴില്‍നിന്നും 
ഓടിപ്പോയി. അതിനാല്‍ അബ്ശാലോം ഭൂമിക്കു 
മുകളില്‍ * തൂങ്ങിക്കിടന്നു. 

10അത്‌ ഒരാള്‍ കണ്ടു. അയാള്‍ യോവാബി 
നോടു പറഞ്ഞു, “അബ്ശാലോം ഒരു ഓക്കു 
മരത്തില്‍ തുങ്ങിക്കിടക്കുന്നതു ഞാന്‍ കണ്ടു.” 
1യോവാബ്‌ അയാളോടു പറഞ്ഞു, “നീയെന്താ 
ണവനെ കൊന്നു താഴെ വീഴ്ത്താഞ്ഞത്‌? 
എങ്കില്‍ ഞാന്‍ നിനക്കൊരു അരപ്പട്ടയും പത്തു 
വെള്ളിക്കഷണങ്ങളും തരുമായിരുന്നു!” 12ആ 
യാള്‍ യോവാബിനോടു പറഞ്ഞു, “അങ്ങെ 
നിക്കു ആയിരം വെള്ളിക്കഷണങ്ങള്‍ തന്നാലും 
രാജകുമാരനെ ഞാന്‍ വധിക്കുകയില്ല. 
എന്തുകൊണ്ടെന്നാല്‍, അങ്ങയോടും അബീശാ 
യിയോടും ഇത്ഥായിയോടും രാജാവ്‌ നടത്തിയ 
കല്പന ഞങ്ങള്‍ കേട്ടു. രാജാവു പറഞ്ഞു, 
“അബ്ശാലോംകുമാരനെ മുറിവേല്ലിക്കാതിരി 








ഭൂമിക്കു മുകളില്‍ “സ്വര്‍ഗ്ഗത്തിനും ഭൂമിക്കുമിടയില്‍” 
എന്നു വാച്യാര്‍ത്ഥം. 


2 ശമൂവേല്‍ 18:3-23 


ക്കാന്‍ ശ്രദ്ധിക്കുക.” ഞാന്‍ അബ്ശാലോമിനെ 
വധിച്ചെങ്കില്‍ രാജാവ്‌ തന്നെ അതു കണ്ടുപിടി 
ക്കുമായിരുന്നു. അങ്ങ്‌ എന്നെ ശിക്ഷിക്കുകയും 
ചെയ്യുമായിരുന്നു.” 

14യോവാബു പറഞ്ഞു, “എനിക്ക്‌ നിന്‍െറ 
മുമ്പില്‍ സമയം കളയാനില്ല!” 

അബ്ശാലോം അപ്പോഴും ജീവനോടെ ഓാക്കു 
മരത്തില്‍ തുങ്ങിക്കിടപ്പുണ്ടായിരുന്നു. യോവാ 
ബ്‌ മൂന്നു കുന്തങ്ങളെടുത്തു. അയാള്‍ കുന്ത 
ങ്ങള്‍ അബ്ശാലോമിന്‍െറമേല്‍ എറിഞ്ഞു. 
കുന്തങ്ങള്‍ അബ്ശാലോമിന്‍െറെ ഹൃദയത്തില്‍ 
തറച്ചു. ഭയോവാബിന്‌ യുദ്ധത്തില്‍ അയാളെ 
സഹായിച്ച പത്തു യുവഭടന്മാരുണ്ടായിരുന്നു. 
ആ പത്തുപേരും അബ്ശാലോമിനന്‍െറ ചുറ്റും 
കൂടി അയാളെ വധിച്ചു. 

1യോവാബ്‌ കാഹളം വിളിക്കുകയും അബ്‌ 
ശാലോമിനന്‍െറ യിസ്രായേലുകാരെ ഓടിക്കു 
ന്നതു നിര്‍ത്താന്‍ അവരോടു വിളിച്ചു പറയു 
കയും ചെയ്തു. 17അനന്തരം യോവാബിനന്‍െറ 
ദാസന്മാര്‍ അബ്ശാലോമിനന്‍െറ മൃതദേഹം 
കാട്ടില്‍ ഒരു വലിയ കുഴിയിലേക്കെടുത്തെ 
റിഞ്ഞു. ആ വലിയ ഗര്‍ത്തത്തില്‍ അവര്‍ നിര 
വധി കല്ലുകള്‍ നിറച്ചു. അബ്ശാലോമിന്‍െറെ 
അനുയായികളായ മുഴുവന്‍ യിസ്രധരായേലു 
കാരും വീടുകളിലേക്കോടിപ്പോയി. 1$ജീവിച്ചി 
രുന്നപ്പോള്‍ അബ്ശാലോം, രാജാവിന്‍െറ താഴ്‌ 
വരയില്‍ ഒരു സ്തംഭം ഉയര്‍ത്തി. അബ്ശാലോം 
പറഞ്ഞു, “എന്‍െറ നാമം സജീവമാക്കാന്‍ എനി 
ക്കൊരു പുത്രനില്ല.” അതിനാല്‍ ആ സ്തൂപ 
ത്തിന്‌ അയാള്‍ സ്വന്തം പേരിട്ടു. ഇന്നും സ്തൂ 
പം “അബ്ശാലോമിന്‍ററ സ്മാരകം” എന്നു 
വിളിക്കപ്പെടുന്നു. 











യോവാബ്‌ വാര്‍ത്ത അയയ്ക്കുന്നു 

19സാദോക്കി൯ന്‍െറ പുത്രനായ അഹീമാസ്‌ 
യോവാബിനോടു പറഞ്ഞു, “ഞാനിപ്പോള്‍ 
ഓടിപ്പോയി ഈ വാര്‍ത്ത ദാവീദുരാജാവിനെ 
അറിയിക്കട്ടെ. ദാവീദിന്‍റെ ശത്രുവിനെ 
യഹോവ നിഗ്രഹിച്ചുവെന്നു പറയും.” 

20യോവാബ്‌ അഹീമാസിനോടു മറുപടി പറ 
ഞ്ഞു, “വേണ്ട നീയിന്ന്‌ ദാവീദിന്‍െറയടുത്തേ 
ക്കു ഈ വാര്‍ത്ത എത്തിക്കേണ്ട. പിന്നീടൊരി 
ക്കല്‍ നീ ആ വാര്‍ത്ത എത്തിച്ചാല്‍ മതി. ഇന്നു 
വേണ്ട, എന്തുകൊണ്ടെന്നാല്‍ രാജകുമാരനാണ്‌ 
കൊല്ലപ്പെട്ടിരിക്കുന്നത്‌.” 

മിഅനന്തരം യോവാബ്‌ കൂശ്യനായ ഒരാ 
ളോടു പറഞ്ഞു, “നീ കണ്ട കാര്യങ്ങള്‍ രാജാവി 
നോടു ചെന്നു പറയുക.” കൂശ്യന്‍ യോവാ 
ബിനെ നമിച്ചു. അനന്തരം കൂശ്യന്‍ ദാവീദി 
നോടു പറയാന്‍ ഓടിപ്പോയി. 22എന്നാല്‍ 
സദോക്കിന്‍െറ പുത്രനായ അഹീമാസ്‌ യോവാ 
ബിനോടപേക്ഷിച്ചു, “എന്തു സംഭവിച്ചാലും 
പ്രശ്നമില്ല. കൂശ്യന്‍െറ പിന്നാലെ പോകാന്‍ 
എന്നെ അനുവദിച്ചാലും!” 

യോവാബു പറഞ്ഞു, “മകനേ വാര്‍ത്ത 
കൊണ്ടുപോകാന്‍ നിനക്കെന്താണിത്ര താല്പ 
ര്യം? നീ കൊണ്ടുപോകുന്ന വാര്‍ത്തയ്ക്കു 
നിനക്കു പ്രതിഫലമൊന്നും കിട്ടില്ല.” 23അഹീ 
മാസ്‌ മറുപടി പറഞ്ഞു, “എന്തുണ്ടായാലും 
കുഴപ്പമില്ല, ഞാന്‍ ഓടാം.” യോവാബ്‌ അഹീമാ 
സിനോടു പറഞ്ഞു, “ഓടിക്കോളു!” അനന്തരം 
അഹീമാസ്‌ യോര്‍ദ്ദാന്‍താഴ്വരയിലൂടെ ഓടി. 
അയാള്‍ കൂശ്യനെയും കടന്നുപോയി. 











2 ശമൂവേല്‍ 18:24-19:13 


ദാവീദ്‌ വാര്‍ത്ത കേള്‍ക്കുന്നു 

24ദാവീദ്‌ രണ്ടു കവാടങ്ങള്‍ക്കിടയ്ക്കു ഇരി 
ക്കുകയായിരുന്നു. പാറാവുകാരന്‍ കവാടമതി 
ലിനു മുകളിലൂടെ മട്ടുപ്പാവിലേക്കു പോയി. 
ഒരാള്‍ ഒറ്റയ്ക്കു ഓടിവരുന്നത്‌ അവന്‍ കണ്ടു. 
മ്പാറാവുകാര൯ അതു രാജാവിനോടു വിളി 
ച്ചു പറഞ്ഞു. ദാവീദുരാജാവു പറഞ്ഞു, “അയാ 
ള്‍ ഒറ്റയ്ക്കാണു വരുന്നതെങ്കില്‍ സന്ദേശവുമാ 
യായിരിക്കും.” അയാള്‍ നഗരത്തിലേക്കു ഓടി 
യടുത്തു കൊണ്ടിരുന്നു. 2മറ്റൊരാള്‍കൂടി ഓടു 
ന്നതു പാറാവുകാരന്‍ കണ്ടു. പാറാവുകാരന്‍ 
കവാടം കാവല്‍ക്കാരനോടു വിളിച്ചു പറഞ്ഞു, 
“അതാ, മറ്റൊരാള്‍ കൂടി ഒറ്റയ്ക്കു ഓടി വരുന്നു.” 

രാജാവു പറഞ്ഞു, “അവനും സന്ദേശം കൊ 
ണ്ടുവരികയാവാം.” 

2 പാറാവുകാരന്‍ പറഞ്ഞു, “ആദ്യത്തെയാ 
ളുടെ ഓട്ടം കണ്ടിട്ട്‌ അയാള്‍ സാദോക്കിന്‍െറ 
പൂത്ര൯ അഹീമാസാണെന്നെനിക്കു തോന്നു 
ന്നു.” രാജാവു പറഞ്ഞു, “അഹീമാസ്‌ ആള്‍ 
ഒരു നല്ലവനാണ്‌. നല്ല വാര്‍ത്തയായിരിക്കും 
അയാള്‍ കൊണ്ടുവരുന്നത്‌.” 

28അഹീമാസ്‌ രാജാവിനെ വിളിച്ചു, “എല്ലാം 
ശുഭമാണ്‌!” അഹീമാസ്‌ രാജാവിന്‍െറ മുമ്പില്‍ 
നമസ്കരിച്ചു. അഹീമാസു പറഞ്ഞു, “അങ്ങ 
യുടെ ദൈവമാകുന്ന യഹോവ വാഴ്ത്തപ്പെ 
ടട്ടെ! എന്‍റെ യജമാനനായ രാജാവേ, അങ്ങ 
യുടെ ശത്രുക്കളെ യഹോവ തോല്പിച്ചു.” 

29രാജാവു ചോദിച്ചു, “കുമാരനായ അബ്ശാ 
ലോമിനു കുഴച്പമൊന്നുമില്ലല്ലോ?” അഹീമാസ്‌ 
മറുപടി പറഞ്ഞു, “യോവാബ്‌ എന്നെ അയച്ച 
പ്പോള്‍ ജനങ്ങള്‍ ഉദ്വേഗത്തോടെയിരിക്കുന്നതു 
ഞാന്‍ കണ്ടു. പക്ഷെ അതെന്താണെന്നെനിക്കു 
മനസ്സിലായില്ല.” 

അനന്തരം രാജാവു പറഞ്ഞു, “നീ കയറി 
കാത്തിരിക്കുക” അഹീമാസ്‌ കയറി കാത്തിരു 
ന്നു. 31കൂശ്യന്‍ എത്തി. അവന്‍ പറഞ്ഞു. 











330 


ഒരു ദുഃഖദിനമായിരുന്നു. “രാജാവ്‌ മകനെക്കുറി 
ച്ചോര്‍ത്ത്‌ ദു:ഖിക്കുന്നു” എന്ന വാര്‍ത്ത കേട്ട 
തിനാലാണതൊരു ദുഃഖദിനമായത്‌. 

ജനങ്ങള്‍ ശാന്തരായി നഗരത്തിലേക്കു 
വന്നു. യുദ്ധത്തില്‍ തോറ്റോടുന്നവരെപ്പോലെ 
യായിരുന്നു അവരുടെ അവസ്ഥ. രാജാവ്‌ 
സ്വന്തം മുഖംമൂടി. അദ്ദേഹം ഉച്ചത്തില്‍ കരയൂ 
കയായിരുന്നു, “എന്‍െറ മകനേ, അബ്ശാ 
ലോമേ, ഓ അബ്ശാലോമേ, എന്‍െറ മകനേ, 
എന്‍െറ മകനേ?” 

ടയോവാബ്‌ രാജകൊട്ടാരത്തിലേക്കു വന്ന്‌ 
രാജാവിനോടു പറഞ്ഞു, “അങ്ങ്‌ അങ്ങയുടെ 
സേനാംഗങ്ങളെ മുഴുവന്‍ നാണം കെടുത്തുക 
യാണ്‌! നോക്കൂ, ആ പടയാളികള്‍ ഇന്ന്‌ അങ്ങ 
യുടെ ജീവന്‍ രക്ഷിച്ചവരാണ്‌. അവരാണ്‌ അങ്ങ 
യുടെ പുത്രീപുത്രന്മാരുടെയും ഭാര്യമാരുടെയും 
ദാസിമാരുടെയും ജീവന്‍ രക്ഷിച്ചത്‌. അങ്ങ്‌ 
അങ്ങയെ സ്നേഹിക്കുന്നവരെ വെറുക്കുകയും 
വെറുക്കുന്നവരെ സ്നേഹിക്കുകയുമാണു ചെ 
യുന്നത്‌. അങ്ങയുടെ പടനായകന്മാരും ഭട 
ന്മാരും അങ്ങയ്ക്കു ഒന്നുമല്ലെന്ന്‌ അങ്ങ്‌ ഇന്നു 
തെളിയിച്ചു. അബ്ശാലോം ജീവിച്ചിരിക്കു 
കയും ഞങ്ങളെല്ലാം ഇന്നു യുദ്ധത്തില്‍ കൊല്ല 
പ്പെടുകയും ചെയ്തിരുന്നുവെങ്കില്‍ അങ്ങ്‌ പൂര്‍ 
ണ്ണമായും സന്തോഷിച്ചേനെ എന്നെനിക്കറി 
യാം! "ഇനി എഴുന്നേറ്റു ചെന്ന്‌ അങ്ങയുടെ 
ഉദ്യോഗസ്ഥന്മാരോടു സംസാരിച്ചാലും. 
അവരെ പ്രോത്സാഹിപ്പിച്ചാലും! അങ്ങ്‌ ഇപ്പോ 
ള്‍ത്തന്നെ പോയി അങ്ങനെ ചെയ്തില്ലായെ 
ങ്കില്‍ ഇന്നു രാത്രി അങ്ങയോടൊപ്പം ഒരു മനു 
ഷ്യനും ഉണ്ടാവില്ല എന്നു ഞാന്‍ യഹോവ 
യൂടെ നാമത്തില്‍ സത്യം ചെയ്യുന്നു. അത്‌ 
അങ്ങയുടെ കുട്ടിക്കാലം മുതലുണ്ടായിട്ടുള്ള 
തില്‍ വച്ചേറ്റവും ഭീകരമായിരിക്കും.” 

&അപ്പോള്‍ രാജാവ്‌ നഗരകവാടത്തിലേക്കു 
പോയി. രാജാവ്‌ കവാടത്തിലൂണ്ടെന്ന വാര്‍ത്ത 

















“എന്‍െറ യജമാനനനും രാജാവുമായവനുള്ള 
വാര്‍ത്ത. അങ്ങയുടെ ശത്രുക്കളെ യഹോവ 
ഇന്ന്‌ ശിക്ഷിച്ചു!” 32രാജാവ്‌ കൂശ്യനോടു ചോ 
ദിച്ചു, “കുമാരനായ അബ്ശാലോമിനു സുഖ 
മല്ലേ?” 

കൂശ്യന്‍ മറുപടി പറഞ്ഞു, “അങ്ങയുടെ ശത്രു 
ക്കള്‍ക്കും അങ്ങയെ ഉപദ്രവിക്കാന്‍ വന്നവര്‍ക്കു 
മെല്ലാം ആ ചെറുപ്പക്കാരന്‍െറ അനുഭവമുണ്ടാ 
കട്ടെ.” 

33അനന്തരം, അബ്ശാലോം മരിച്ച വിവരം 
രാജാവറിഞ്ഞു. രാജാവാകെ ദുഃഖിതനായി. അ 
ദ്ദേഹം നഗരകവാടത്തിനുമേലുള്ള മുറിയി 
ലേക്കു പോയി അവിടെയിരുന്നു കരഞ്ഞു. 
പിന്നെ തന്‍െറ മുറിയിലേക്കു പോയി. മാര്‍ഗ്ഗ 
മധ്യേ അദ്ദേഹം പറഞ്ഞു, “ഓ, എന്‍െറ പുത്ര 
നായ അബ്ശാലോമേ, എന്‍െറ മകനേ! നിനക്കു 
പകരം ഞാന്‍ മരിച്ചെങ്കിലെന്നു ഞാനാഗ്ര 
ഹിക്കൂന്നു. അബ്ശാലോമേ, എന്‍െറ മകനേ, 
എന്‍െറ മകനേ?” 











യോവാബ്‌ ദാവീദിനെ ശകാരിക്കുന്നു 
] ജനങ്ങള്‍ യോവാബിനോടു വിവരങ്ങള്‍ 
പറഞ്ഞു. അവര്‍ യോവാബിനോടു പറ 


ഞ്ഞു, “ഇതാ രാജാവ്‌ അബ്ശാലോമിനെ 
ച്ചൊല്ലി കരയുകയും ദൂ:ഖിക്കുകയും 
ചെയ്യുന്നു.” 


ദാവീദിന്‍റെ സൈന്യം അന്നത്തെ യുദ്ധം 
ജയിച്ചു. എന്നാല്‍ ആ ദിവസം എല്ലാവര്‍ക്കും 


പ്രചരിച്ചു. അതിനാല്‍ ജനങ്ങളെല്ലാവരും രാജാ 
വിനെ കാണാനായി വന്നു. 


ദാവീദ്‌ വീണ്ടും രാജാവ്‌ 

അബ്ശാലോമിനെ പിന്തുടര്‍ന്ന യിസ്രായേ 
ലുകാരെല്ലാം വീട്ടിലേക്കോടി. യിസ്രായേല്‍ 
ഗോത്രത്തിലെ കുടുംബക്കാര്‍ തമ്മില്‍ തര്‍ക്ക 
മായി. അവര്‍ പറഞ്ഞു, “ഫെലിസ്തൃരില്‍ 
നിന്നും മറ്റു ശത്രുക്കളില്‍നിന്നും ഒക്കെ നമ്മെ 
രക്ഷിച്ചത്‌ ദാവീദുരാജാവാണ്‌. ദാവീദ്‌ അബ്ശാ 
ലോമിനടുത്തുനിന്നും ഓടിപ്പോയി. 1൯നമ്മള്‍ 
നമ്മെ ഭരിക്കാന്‍ അബ്ശാലോമിനെ തെരഞ്ഞെ 
ടുത്തെങ്കിലും അയാളിപ്പോള്‍ യുദ്ധത്തില്‍ 
മരിച്ചു. നമ്മള്‍ ദാവീദിനെ വീണ്ടും രാജാവാ 
ക്കണം.” 1ദാവീദുരാജാവ്‌ പുരോഹിതനായ 
സാദോക്കിനും അബ്യാഥാരിനും സന്ദേശമ 
യച്ചു. ദാവീദു പറഞ്ഞു, “യെഹൂദയിലെ നേതാ 
ക്കളോടു സംസാരിക്കുക. അവരോടിങ്ങനെ പറ 
യണം, 'ദാവീദുരാജാവിനെ തന്‍െറ ഗോത്രത്തി 
ലേക്കു കൊണ്ടുവരുന്നതില്‍ നിങ്ങളെന്താണ്‌ 
പിമ്പന്മാരായത്‌? രാജാവിനെ തിരികെ കൊ 
ണ്ടുവരുന്നതിനെചപ്പറ്റിയാണ്‌ മുഴുവന്‍ യിസ്രാ 
യേലുകാരുടെയും സംസാരം. 12നിങ്ങളെനെറെ 
സഹോദരന്മാരും കുടുംബക്കാരുമാണ്‌. പിന്നെ 
ന്താണ്‌ എന്നെ തിരികെ രാജാവാക്കുന്നതില്‍ 
നിങ്ങള്‍ പിമ്പന്മാരായത്‌?”" 3അമാസായോടു 
പറയുക, “നീ എന്‍െറ കുടുംബത്തിന്‍െറ ഭാഗ 
മാണ്‌. യോവാബിനന്‍െറ സ്ഥാനത്ത്‌ നിന്നെ 





331 


ഞാന്‍ സേനാപതിയാക്കിയില്ലെങ്കില്‍ ദൈവം 
എന്നെ ശിക്ഷിക്കട്ടെ.” 

ദാവീദിന്‍റെ വാക്കുകള്‍ അവരുടെ മന 
സ്റ്റില്‍ കൊണ്ടു. അപ്പോള്‍ യെഹൂദയിലെ 
സകല ജനങ്ങളും ഒരൊറ്റയാളെന്ന തരത്തില്‍ 
ഇക്കാര്യം സമ്മതിച്ചു. യെഹൂദയിലെ ജനങ്ങള്‍ 
രാജാവിനൊരു സന്ദേശമയച്ചു. അവര്‍ പറ 
ഞ്ഞു, “അങ്ങും അങ്ങയുടെ മുഴുവന്‍ ഉദ്യോഗ 
സ്ഥന്മാരും തിരികെ വരിക!” 

15അനന്തരം ദാവീദുരാജാവ്‌ യോര്‍ദ്ദാന്‍നദി 
ക്കരയിലെത്തി. രാജാവിനെ കാണുന്നതിനും 
അദ്ദേഹത്തെ യോര്‍ദ്ദാന്‍നദി കടത്തിക്കൊണ്ടു 
വരുന്നതിനും യെഹൂദയിലെജനത ഗില്‍ഗാലി 
ലെത്തി. 


ശിമെയി ദാവീദിനോട്‌ മാപ്പ 
പേക്ഷിക്കുന്നു 

1ഗേരയുടെ പുത്രനും ബെന്യാമീ൯ഗോത്ര 
ക്കാരനുമായിരുന്ന ശിമെയി ബഹൂരീമിലായി 
രുന്നു താമസിച്ചിരുന്നത്‌. ദാവീദുരാജാവിനെ 
കാണുന്നതിന്‌ ശിമെയി തിടുക്കപ്പെട്ടിറങ്ങി 
വന്നു. യെഹൂദക്കാരോടൊപ്പമായിരുന്നു ശിമെ 
യി വന്നത്‌. 1ബെന്യാമീന്‍ഗോത്രക്കാരായ 
ആയിരം പേര്‍കൂടി ശിമെയിയോടൊപ്പം വന്നി 
രുന്നു. ശൌലിനന്‍െറ കുടുംബക്കാരായ സീബാ 
എന്ന ഭൃത്യനും വന്നു. സീബാ തന്‍െറ പതി 
നഞ്ചു പുത്രന്മാരെയും ഇരുപതു ദാസന്മാ 
രെയും കൊണ്ടുവന്നിരുന്നു. ദാവീദുരാജാവിനെ 
കണ്ടുമുട്ടുന്നതിനായിരുന്നു അവരൊക്കെ യോര്‍ 
ദന്‍ നദിക്കരയിലേക്കു വന്നത്‌. 

18രാജകുടുംബത്തെ യെഹൂദയിലേക്കു 
കൊണ്ടുവരുന്നതിനു സഹായിക്കാനവര്‍ യോര്‍ 
ദ്ാ൯നദി കടന്നുചെന്നു. രാജാവിനാവശ്യമുള്ള 
തെന്തും അവര്‍ ചെയ്തു. രാജാവ്‌ നദി മുറിച്ചു 
കടക്കവേ, ഗേരയുടെ പുത്രനായ ശിമെയി 
അദ്ദേഹത്തെ കാണാന്‍ വന്നു. ശിമെയി രാജാ 
വിന്‍െറ മുമ്പില്‍ സാഷ്ടാംഗം നമസ്കരിച്ചു. 
13ശിമെയി രാജാവിനോടു പറഞ്ഞു, “എന്‍െറ 
യജമാനനേ! എന്‍െറ തെറ്റുകള്‍ കണക്കാക്കരു 
തേ! എന്‍റെ യജമാനനായ രാജാവേ, അങ്ങ്‌ 
യെരുശലേം വിട്ടപ്പോള്‍ ഞാന്‍ ചെയ്ത ദുഷ്പ്ര 
വൃത്തികള്‍ ഓര്‍മ്മിക്കരുതേ. 22ഞാ൯ പാപംചെ 
യ്തുവെന്ന്‌ അങ്ങയ്ക്കറിയാം. അതുകൊണ്ടാ 
ണു പ്രഭോ, യോസേഫിനന്‍െറ കുടുംബത്തില്‍ 
നിന്നും അങ്ങയെ കാണാനായി ആദ്യം തന്നെ 
ഞാനെത്തിയത്‌.” 

21എന്നാല്‍ സെരൂയയുടെപുത്രനായ അബീ 
ശായി പറഞ്ഞു, “യഹോവയുടെ അഭിഷിക്ത 
രാജാവിനെതിരെ ശാപ വചനങ്ങള്‍ ചൊരി 
ഞ്ഞതിനാല്‍ അവന്‍ കൊല്പപ്പെടണം.” 

മാദാവീദു പറഞ്ഞു, “സെരൂയയുടെ പുത്ര 
ന്മാരേ, നിങ്ങളുടെ കാര്യത്തില്‍ ഞാനെന്തു 
ചെയ്യാനാണ്‌. ഇന്നു നിങ്ങളെനിക്കെതിര്‌. 
യിസ്രായേലില്‍ ആരും ഇന്നു വധശിക്ഷയ്ക്കിര 
യാകില്ല. ഇന്ന്‌ ഞാനാണ്‌ യിസ്രായേല്‍രാജാ 
വെന്ന്‌ എനിക്കറിയാം.” 23അനന്തരം രാജാവ്‌ 
ശിമെയിയോടു പറഞ്ഞു, “നീ മരിക്കില്ല.” താന്‍ 
ശിമെയിയെ വധിക്കില്ലെന്ന്‌ രാജാവ്‌ അയാ 
ള്‍ക്കു വാക്കു കൊടുത്തു. * 











താന്‍ ... കൊടുത്തു ദാവീദ്‌ ശിമെയിയെ വധിച്ചില്ല. 
എന്നാല്‍ എാതാനും വര്‍ഷം കഴിഞ്ഞപ്പോള്‍ ദാവീദി 
ന്‍െറ പുത്രനായ ശലോമോന്‍, ശിമെയിയെ 
വധിക്കാന്‍ കല്ലിച്ചു. 1 രാജാ. 2:44-46 കാണുക. 














2 ശമൂവേല്‍ 19:14-34 


മെഫീബോശെത്ത്‌ രാജാവിനെ 
സന്ദര്‍ശിക്കാന്‍ പുറപ്പെടുന്നു 

24ശൌലിനന്‍െറ പുത്രനായ മെഫീബോശെത്ത്‌ 
ദാവീദുരാജാവിനെ കാണാനിറങ്ങി വന്നു. 
ദാവീദ്‌ യെരൂശലേം വിട്ടപ്പോള്‍ മുതല്‍ സമാധാ 
നത്തോടെ യെഹൂദയില്‍ തിരിച്ചു വരുംവരെ 
അയാള്‍ തന്‍െറ പാദങ്ങള്‍ വൃത്തിയാക്കുകയോ 
താടി വടിക്കുകയോ വസ്ത്രങ്ങള്‍ കഴുകു 
കയോ ചെയ്തിരുന്നില്ല. 25മെഫീബോശെത്ത്‌ 
രാജാവിനെ സന്ദര്‍ശിക്കുവാനായി യെരൂശലേ 
മില്‍നിന്നും വന്നു. രാജാവ്‌ മെഫീബോശെത്തി 
നോടു ചോദിച്ചു, “മെഫീബോശെത്ത്‌ ഞാന്‍ 
യെരൂശലേം വിട്ടപ്പോള്‍ നീയെന്താണെനന്‍െറ 
കൂടെ വരാതിരുന്നത്‌?” 

2മെഫീബോശെത്ത്‌ മറുപടി പറഞ്ഞു, 
“എന്‍റെ യജമാനനും രാജാവുമായവനേ, 
എന്‍െറ ദാസനായ സീബാ എന്നെ ചതിച്ചു. 
സീബയോടു ഞാന്‍ പറഞ്ഞു, “ഞാന്‍ മുടന്ത 
നാണ്‌. അതിനാല്‍ ഒരു കഴുതയ്ക്കു ജീനിയി 
ട്ടാല്‍ എനിക്കു രാജാവിനോടൊപ്പം പോകാ 
മല്ലോ.” 27എന്നാല്‍ എന്‍റ ദാസന്‍ എന്നെ 
ചതിച്ചു. അവന്‍ അങ്ങയോടു നുണ പറയു 
കയും എന്നെപ്പറ്റി ദുഷിച്ചു പറയുകയും ചെ 
യ്തു. എന്നാല്‍ എന്റെറ യജമാനനും രാജാവു 
മായവ൯ന്‍ ദൈവത്തിന്‍െറ ദൂതനെപ്പോലെ 
യാണ്‌. നന്നെന്നു തോന്നുന്നതു ചെയ്താലും. 
28 എന്‍െറ പൂര്‍വ്വപിതാക്കന്മാരുടെ കുടുംബത്തെ 
മുഴുവന്‍ നശിപ്പിക്കാന്‍ അങ്ങയ്ക്കാകുമായി 
രുന്നു. എന്നാല്‍ അങ്ങ്‌ അതു ചെയ്തില്ല. 
എന്നെ അങ്ങ്‌ അങ്ങയോടൊപ്പം അങ്ങയുടെ 
സ്വന്തം തീന്‍മേശയില്‍ ആഹാരം കഴിക്കുന്നവ 
രോടൊപ്പമിരുത്തി. അതിനാല്‍ എന്തിനെപ്പറ്റി 
യെങ്കിലും രാജാവിനോടു പരാതിപ്പെടാന്‍ 
എനിക്കാവശ്യമില്ല.” 

29രാജാവ്‌ മെഫീബോശെത്തിനോടു പറ 
ഞ്ഞു, “നിന്‍െറ പ്രശ്നങ്ങളെല്പറ്റി ഇനിയധികം 
പറയേണ്ട. എന്‍െറ തീരുമാനം ഇതാണ്‌: നിന 
ക്കും സീബയ്ക്കും നിലം പങ്കുവയ്ക്കാം.” 30മെ 
ഫീബോശെത്ത്‌ രാജാവിനോടു പറഞ്ഞു, 
“നിലം മുഴുവനും സീബാ എടുത്തോട്ടെ. എന്തു 
കൊണ്ടെന്നാല്‍ എന്‍െറ യജമാനനും രാജാവു 
മായവന്‍ സമാധാനത്തില്‍ തന്‍െറ കൊട്ടാര 
ത്തില്‍ എത്തി.” 








തന്നോടൊപ്പം വരാന്‍ ദാവീദ്‌ ബര്‍സി 
ല്ലായിയോടാവശ്യപ്പെടുന്നു 

ഗിലൈയാദുകാരനായ ബര്‍സില്ലായി 
രൊഗേലീമില്‍നിന്നും വന്നു. ദാവീദുരാജാവി 
നോടൊപ്പം യോര്‍ദ്ദാന്‍നദിയിലേക്ക്‌ അയാള്‍ 
വന്നു. അദ്ദേഹത്തെ നദിയുടെ മറുകരയിലേക്കു 
ആനയിക്കുന്നതിന്‌ ബര്‍സില്ലായി രാജാവിനോ 
ടൊപ്പം പോയി. 32വളരെ വൃദ്ധനായിരുന്നു ബര്‍ 
സില്പായി. അദ്ദേഹത്തിന്‌ എണ്‍പതു വയസ്സാ 
യിരുന്നു. ദാവീദ്‌ മഹനയീമില്‍ താമസിച്ചിരു 
ന്നപ്പോള്‍ ബര്‍സില്ലായി അദ്ദേഹത്തിനു ഭക്ഷ 
ണവും മറ്റു സാധനങ്ങളും കൊടുത്തിരുന്നു. 
വലിയ ധനികനായതു കൊണ്ടാണ്‌ ബര്‍ന്ധില്ലാ 
യിക്ക്‌ അതുകഴിഞ്ഞത്‌. 3ദദാവീദ്‌ ബര്‍സില്പായി 
യോടു പറഞ്ഞു, “എന്നോടൊപ്പം നദി കടന്നു 
വരിക. എന്നോടൊപ്പം യെരുശലേമില്‍ താമ 
സിക്കുകയാണെങ്കില്‍ അങ്ങയെ ഞാന്‍ സംര 
ക്ഷിച്ചു കൊള്ളാം.” 

34എന്നാല്‍ ബര്‍സില്ലായി രാജാവിനോടു 
പറഞ്ഞു, “ഞാനെത്ര വയസ്സനാണെന്നു അങ്ങ 








2 ശമൂവേല്‍ 19:35-20:8 


യ്ക്കറിയാമോ? എനിക്ക്‌ അങ്ങയോടൊപ്പം 
യെരൂശലേമിലേക്കു വരാനാവുമെന്ന്‌ അങ്ങ്‌ 
കരുതുന്നുണ്ടോ? എനിക്ക്‌ എണ്‍പതു വയ 
സ്റായി! നന്മതിന്മകള്‍ വേര്‍തിരിച്ചു പറയാന്‍ 
കഴിയാത്തത്ര പ്രായം എനിക്കുണ്ട്‌. 3ടതിന്നൂന്ന 
തിന്‍െറയും കൂടിക്കുന്നതിന്‍െറയും രൂചിയറി 
യാനും എനിക്കു കഴിയാതായി. സ്ത്രീ പുരുഷ 
ന്മാര്‍ പാടുന്നത്‌ കേള്‍ക്കാന്‍ പോലുമാകാത്ത 
പ്രായം. അങ്ങെന്തിനാണെന്നെ്ചറ്റി വേവലാ 
തിപ്പെടുന്നത്‌? 3ഐനിക്കങ്ങയില്‍നിന്നും പ്രതി 
ഫലം ആവശ്യമില്ല. ഞാന്‍ അങ്ങയോടൊപ്പം 
യോര്‍ദ്ദാന്‍നദി കടക്കാം.37പക്ഷേ തിരിച്ചു 
വരാ൯ ദയവായി എന്നെ അനുവദിച്ചാലും. 
അപ്പോളെനിക്കെന്‍െറ സ്വന്തം നഗരത്തില്‍ 
വെച്ച്‌ മരിക്കാനും എന്‍െറ മാതാപിതാക്കളോ 
ടൊപ്പം സംസ്കരിക്കപ്പെടാനുമാകുമല്ലോ. എ 
ന്നാലിതാ കിംഹാം അങ്ങയുടെ ദാസനായിരി 
കട്ടെ. എന്‍െറ യജമാനനും രാജാവുമായവനേ, 
അവന്‍ അങ്ങയോടൊപ്പം തിരികെ വരട്ടെ. 
അവനുവേണ്ടി അങ്ങയ്ക്കു എന്തും ചെയ്യാം.” 
38രാജാവ്‌ മറുപടി പറഞ്ഞു, “കിംഹാം എന്നോ 
ടൊപ്പം തിരികെ വരട്ടെ. അങ്ങയ്ക്കുവേണ്ടി 
ഞാനവനോടു കാരുണ്യവാനായിരിക്കാം. 
അങ്ങയ്ക്കുവേണ്ടി ഞാന്‍ എന്തും ചെയ്യാം.” 











ദാവീദ്‌ ഭവനത്തിലേക്കു മടങ്ങുന്നു 

39രാജാവ്‌ ബര്‍സില്ലായിയെ ചുംബിക്കുകയും 
അനുഗ്രഹിക്കുകയും ചെയ്തു. ബര്‍സില്ലായി 
ഭവനത്തിലേക്കു മടങ്ങി. രാജാവും പരിവാര 
ങ്ങളും നദി കടന്നുമടങ്ങുകയും ചെയ്തു. 
40രാജാവ്‌ യോര്‍ദ്ദാ൯ന്‍നദി കടന്ന്‌ ഗില്‍ഗാലി 
ലേക്കു പോയി. കിംഹാം അദ്ദേഹത്തോടൊപ്പം 
പോയി. യെഹൂദക്കാര്‍ മുഴുവനും പകുതി യി 
സ്രായേലുകാരും ദാവീദിനെ നദി കടക്കാന്‍ 
ആനയിച്ചു. 


യിസ്രായേലുകാരും യെഹൂദക്കാരും 
തര്‍ക്കത്തില്‍ 

41യിസ്രായേലുകാര്‍ മുഴുവനും രാജാവിന്‍െറ 
യടുത്തെത്തി. അവര്‍ രാജാവിനോടു പറഞ്ഞു, 
“ഞങ്ങളുടെ സഹോദരന്മാരായ യെഹുദക്കാര്‍ 
അങ്ങയെ എന്തിനാണ്‌ തട്ടിക്കൊണ്ടുപോവുക 
യും അങ്ങയെയും കുടുംബത്തെയും പരിവാര 
സമേതം യോര്‍ദ്ദാന്‍നദി കടത്തുകയും ചെയ്‌ 
തത്‌?” 

ദയെഹൂദക്കാര്‍ മുഴുവന്‍ യിസന്രായേലുകാ 
ര്‍ക്കു മറുപടി നല്‍കി. “എന്തുകൊണ്ടെന്നാല്‍, 
രാജാവ്‌ ഞങ്ങളുടെ അടുത്തബന്ധുവാണ്‌. 
ഇക്കാര്യത്തില്‍ നിങ്ങളെന്തിനാണു ഞങ്ങളോടു 
കോപിക്കുന്നത്‌? ഞങ്ങള്‍ രാജാവിന്‍െറ ചെല 
വിലല്ല ഭക്ഷണം കഴിച്ചത്‌. രാജാവ്‌ ഞങ്ങള്‍ക്ക്‌ 
ഒരു സമ്മാനവും തന്നിട്ടുമില്ല.” 

ദയിസ്രായേലുകാര്‍ മറുപടി പറഞ്ഞു, 
“ഞങ്ങള്‍ക്കു ദാവീദില്‍ പത്തു വീതമുണ്ട്‌. അതി 
നാല്‍ ദാവീദിന്‍െറമേല്‍ നിങ്ങളെക്കാള്‍ അവ 
കാശം ഞങ്ങള്‍ക്കാണ്‌. എന്നാല്‍ നിങ്ങള്‍ ഞങ്ങ 
ളെ അവഗണിച്ചു. എന്തുകൊണ്ട്‌? ഞങ്ങളുടെ 
രാജാവിനെ തിരികെ കൊണ്ടുവരുന്നതിനെ 
പ്പറ്റി ആദ്യം സംസാരിച്ചവര്‍ ഞങ്ങളായിരുന്നു.” 

എന്നാല്‍ യെഹൂദക്കാര്‍ വളരെ വൃത്തികെട്ട 
മറുപടിയാണ്‌ യിസ്രായേലുകാര്‍ക്കു നല്‍കി 
യത്‌. യിസ്ധരായേലുകാരുടേതിനെക്കാള്‍ ക്രൂര 
വാക്കുകളായിരുന്നു അവരുടേത്‌. 

















332 


ശേബ യിസ്രായേലുകാരെ ദാവീദില്‍ 
നിന്നകറ്റുന്നു 
dee cy പുത്രനായ ശേബാ 
എന്നൊരാള്‍ അവിടെ വസിച്ചിരുന്നു. 
ഒന്നിനും കൊള്ളരുതാത്തവനായിരുന്നു ശേബാ. 
ബെന്യാമീന്‍ഗോത്രക്കാരനായിരൂന്നു അയാള്‍. 
ജനങ്ങളെ വിളിച്ചു കൂട്ടുന്നതിന്‌ ശേബാ ഒരു 
കാഹളം വിളിച്ചു. അനന്തരം അയാള്‍ പറഞ്ഞു, 


“നമുക്കു ദാവീദില്‍ ഓഹരിയില്ല. യിശ്ശായി 
യുടെ പുത്രനില്‍ നമുക്കു പങ്കില്ല. യിസ്ധാ 
യേലേ, നമുക്കു നമ്മുടെ കൂടാരങ്ങളിലേക്കു 
പോകാം.” 


2അങ്ങനെ എല്ലാ യിസ്രായേലുകാരും ദാവീ 
ദിനെ വിട്ട ബിക്രിയുടെ പുത്രനായ ശേബയെ 
പിന്തുടരാന്‍ തുടങ്ങി. എന്നാല്‍ യെഹൂദക്കാര്‍ 
യോര്‍ദ്ദാ൯നദി മുതല്‍ യെരുശലേംവരെ ദാവീ 
ദിനെ പിന്തുടര്‍ന്നു. 

ദാവീദ്‌ യെരൂശലേമിലുള്ള തന്‍െറ കൊട്ടാര 
ത്തില്‍ മടങ്ങിയെത്തി. കൊട്ടാരം സംരക്ഷിക്കു 
ന്നതിന്‌ തന്‍െറ ഭാര്യമാരില്‍ പത്തുപേരെ ദാവീ 
ദ്‌ അവിടെ നിര്‍ത്തിയിരുന്നു. ഒരു പ്രത്യേക 
ഭവനത്തിലായിരുന്നു ദാവീദ്‌ അവരെ താമസി 
പ്പിച്ചിരുന്നത്‌. അവിടെ ദാവീദ്‌ കാവല്‍ക്കാരെ 
നിയോഗിച്ചു. മരണംവരെ ആ സ്ത്രീകള്‍ 
അവിടെയായിരുന്നു വസിച്ചത്‌. ദാവീദ്‌ അ 
വരെ സംരക്ഷിക്കുകയും അവര്‍ക്കു ഭക്ഷണം 
നല്‍കുകയും ചെയ്തുവെങ്കിലും അദ്ദേഹം അവ 
രുമായി ലൈംഗികബന്ധത്തിലേര്‍പ്പെട്ടിരു 
ന്നില്ല. മരണംവരെ അവര്‍ വിധവകളെപ്പോലെ 
കഴിഞ്ഞു. 

4അമാസയോട രാജാവു പറഞ്ഞു, “മൂന്നുദിവ 
സത്തിനകം യെഹൂദക്കാരെല്ലാം എന്നെ 
വന്നുകാണാ൯ന്‍ പറയുക. നീയും ഇവിടെയു 
ണ്ടായിരിക്കണം.” അനന്തരം അമാസാ യെഹൂദ 
ക്കാരെ വിളിച്ചുകൂട്ടാനായി പോയി. പക്ഷേ 
രാജാവു പറഞ്ഞതിലുമധികം സമയം അയാള്‍ 
അക്കാരൃത്തിലെടുത്തു. 




















ശേബയെ കൊല്ലാന്‍ ദാവീദ്‌ അബീ 
ശായിയോടു പറയുന്നു 
ദാവീദ്‌ അബീശായിയോടു പറഞ്ഞു, “ബി 
ക്രിയുടെ പുത്രനായ ശേബ നമുക്ക്‌ അബ്ശാ 
ലോമിനെക്കാള്‍ അപകടകാരിയാണിപ്പോള്‍. 
അതിനാല്‍ എന്‍െറ ഭടന്മാരുമായി ശേബയെ 
പിന്തുടരുക. കോട്ടയുള്ള നഗരങ്ങളിലേക്കു 
കടക്കുംമുന്വേ വേണം. ശേബ സുരക്ഷിതമായ 
നഗരങ്ങളിലേക്കു കടന്നാല്‍ നമുക്കവനെ പിടി 
ക്കുക അസാധ്യമാവും.” 
അതിനാല്‍ ബിക്രിയുടെ പുത്രനായ ശേബ 
യെ പിടിക്കാന്‍ യോവാബ്‌ പുറപ്പെട്ടു. തന്‍െറ 
യാളുകളെയും ക്രേത്യരേയും പ്പേത്യരെയും മറ്റു 
ഭടന്മാരെയും യോവാബ്‌ കൊണ്ടുപോയി. 





യോവാബ്‌ അമാസയെ വധിക്കുന്നു 

യോവാബും സൈന്യവും ഗിബെയൊ 
നിലെ വലിയ പാറയുടെ അടുത്തെത്തിയ 
പ്പോള്‍ അമാസ അവരെ കാണാന്‍ ഇറങ്ങി 
വന്നു. യോവാബ്‌ സൈനികവേഷമായിരുന്നു 
ധരിച്ചിരുന്നത്‌. അതിനു മുകളില്‍ അരപ്പട്ടയും 
അതിലുറപ്പിച്ച ഉറയിലിട്ടിരുന്ന വാളും യോവാ 
ബിനുണ്ടായിരുന്നു. അമാസയെ കാണാന്‍ 
നടന്നു പോകവേ യോവാബിനന്‍െറ വാള്‍ ഉറ 





333 


യില്‍നിന്നും താഴെവീണു. യോവാബ്‌ വാളെ 
ടുത്ത്‌ കൈയില്‍ പിടിച്ചിരിക്കുകയായിരുന്നു. 
9ടയോവാബ്‌ അമാസയോടു ചോദിച്ചു, “സുഖം 
തന്നെയോ സഹോദരാ?” അനന്തരം യോവാബ്‌ 
അമാസയെ ചുംബിക്കാന്‍ അവന്‍െറ താടിയില്‍ 
വലതുകരംകൊണ്ട്‌ കടന്നു പിടിച്ചു. 4യോവാ 
ബിന്‍െറെ ഇടതുകൈയില്‍ വാളിരിക്കുന്നതു 
അമാസ ശ്രദ്ധിച്ചില്ല. എന്നാല്‍ അപ്പോള്‍ 
യോവാബ്‌ തന്‍െറ വാളുകൊണ്ട്‌ അമാസയുടെ 
വയറ്റില്‍ കുത്തി. അമാസയുടെ ആന്തരികാവ 
യവങ്ങള്‍ പുറത്തു ചാടി. യോവാബിന്‌ ഒരി 
ക്കല്‍ കൂടി അമാസയെ കുത്തേണ്ടി വന്നില്ല. 
അയാള്‍ മരിച്ചു കഴിഞ്ഞിരുന്നു. 


ദാവീദിന്‍െറയാളുകള്‍ ശേബയെ 
തുടര്‍ന്നു തെരയുന്നു 

അനന്തരം യോവാബും സഹോദരന്‍ അബീ 
ശായിയും ബിക്രിയുടെ പുത്രന്‍ ശേബയെ 
പിന്തുടരാന്‍ വീണ്ടുമാരംഭിച്ചു. 11യോവാ 
ബിന്‍െറെ യുവഭടന്മാരിലൊരുവ൯ന്‍ അമാസ 
യുടെ ശരീരത്തിനു കാവല്‍നിന്നു. ആ യുവ 
ഭടന്‍ പറഞ്ഞു, “യോവാബിനെയും ദാവീദി 
നെയും പിന്തുണയ്ക്കുന്നവരേ, നമുക്കു യോവാ 
ബിനെ അനുഗമിക്കാം.” 

12അമാസാ മാര്‍ഗ്ഗമദ്ധ്യത്തില്‍ സ്വന്തം രക്ത 
ത്തില്‍ വീണു കിടക്കുകയായിരുന്നു. എല്ലാവരും 
അവിടെനിന്ന്‌ ആ ശരീരം നോക്കി നില്‍ക്കു 
ന്നത്‌ യുവഭടന്‍ ശ്രദ്ധിച്ചു. അതിനാലയാള്‍ മൃത 
ദേഹം ഉരുട്ടി വയലിലിട്ടു. അനന്തരം അയാള്‍ 
അതൊരു തുണികൊണ്ടുമൂടി. 13അമാസയുടെ 
മൃതദേഹം മാറ്റിയതിനുശേഷം ആളുകളതുവഴി 
യോവാബിനന്‍െറ പിന്നാലെപോയി. അവര്‍ 
യോവാബിനോടുചേര്‍ന്ന്‌ ബിക്രിയുടെ പുത്ര 
നായ ശേബയെ പിന്തുടര്‍ന്നു. 





ആബേല്‍ ബേത്ത്‌-മാഖയിലേക്കു 
ശേബാ രക്ഷപ്പെടുന്നു 

14ആബേല്‍ ബേത്ത്‌ -മാഖയിലേക്കുള്ള തന്‍െറ 
യാത്രാമദ്ധ്യേ ബിക്രിയുടെ പുത്രനായ ശേബാ 
യിസ്രായേലിലെ മുഴുവന്‍ ഗോത്രക്കാര്‍ക്കിടയി 
ലൂടെയും കടന്നുപോയി. എല്ലാ ബേര്യരും 
ഒരുമിച്ച്‌ ശേബയെ പിന്തുടര്‍ന്നു. 

15യോവാബും സംഘവും ആബേല്‍ ബേത്ത്‌- 
മാഖയിലെത്തി. അവര്‍ പട്ടണം വളഞ്ഞു. നഗര 
ഭിത്തിയുടെ നേര്‍ക്ക്‌ അവര്‍ ഒരു ചെജിക്കൂമ്പാര 
മുയര്‍ത്തി. ഭിത്തിയിന്മേല്‍ കയറാന്‍ വേണ്ടിയാ 
ണവര്‍ അങ്ങനെയുണ്ടാക്കിയത്‌. അനന്തരം 
അതു വീഴ്ത്തുന്നതിന്‌ അവര്‍ കല്ലുകളോരോന്ന്‌ 
ഇളക്കാന്‍ തുടങ്ങി. 

16എന്നാല്‍ നഗരത്തില്‍ വളരെ ജ്ഞാനിയായ 
ഒരു സ്ത്രീയുണ്ടായിരുന്നു. അവള്‍ നഗരത്തില്‍ 
നിന്നും വിളിച്ചു പറഞ്ഞു, “ഞാന്‍ പറയുന്നതു 
ശ്രദ്ധിക്കുക! യോവാബിനോട ഇവിടെ വരാന്‍ 
പറയുക. എനിക്ക്‌ അവനോടു സംസാരി 
ക്കണം. 17യോവാബ്‌ അവളോടു സംസാരി 
ക്കാന്‍ പോയി. ആ സ്ത്രീ അയാളോടു ചോദി 
ച്ചു, “അങ്ങാണോ യോവാബ്‌?” യോവാബ്‌ മറു 
പടി പറഞ്ഞു, “അതെ ഞാന്‍ തന്നെ.” അപ്പോള്‍ 
അവള്‍ പറഞ്ഞു, “എന്‍െറ വാക്കുകള്‍ കേട്ടാ 
ലും.” യോവാബു പറഞ്ഞു, “ഞാന്‍ അതു ശ്രദ്ധി 
ക്കുകയാണ്‌.” 

18അപ്പോള്‍ ആ സ്ത്രീ പറഞ്ഞു, “മുന്പ്‌ ആളു 
കള്‍ പറയുമായിരുന്നു, “ആസേലില്‍ സഹായം 
ആവശ്യപ്പെട്ടാല്‍ നിങ്ങള്‍ക്കാവശ്യമുള്ളതു 





2 ശമൂവേല്‍ 20:9-21:3 


കിട്ടും.” എപ്പോഴും സമാധാനം സംസാരിക്കു 
ന്നവരും രാജാവിനോടു വിശ്വസ്തരുമായ ഈ 
പട്ടണത്തിലെ നിരവധി ആളുകളില്‍ ഒരുവ 
ളാണു ഞാന്‍. യിസ്രായേലിലെ ഒരു പ്രധാന 
നഗരമാണ്‌ അങ്ങ്‌ നശിപ്പിക്കാന്‍ ശ്രമിക്കുന്നത്‌. 
യഹോവയുടേതായ സാധനങ്ങള്‍ നശിപ്പി 
ക്കാന്‍ അങ്ങെന്തുകൊണ്ടാണാഗ്രഹിക്കുന്നത്‌?” 

20 യോവാബ്‌ മറുപടി പറഞ്ഞു, “ഹേയ്‌, 
എനിക്കൊന്നും തകര്‍ക്കണമെന്നില്ല! എനിക്കു 
നിങ്ങളുടെ പട്ടണം തകര്‍ക്കണമെന്നില്ല. 21എ 
ന്നാല്‍ എഫ്രയീംപര്‍വ്ൃതപ്രദേശക്കാരനായ 
ഒരാള്‍ നിങ്ങളുടെ നഗരത്തിലുണ്ട്‌. ബിക്രി 
യുടെ പുത്രനായ അയാളുടെ പേര്‍ ശേബാ 
എന്നാകുന്നു. ദാവീദുരാജാവിനെതിരെ കലാ 
പമുണ്ടാക്കിയ ആളാണയാള്‍. അയാളെ 
എന്‍െറ മുമ്പില്‍ കൊണ്ടുവന്നാല്‍ ഞാന്‍ ഈ 
നഗരത്തെ വെറുതെ വിടാം.”സ്ത്രീ യോവാബി 
നോടു പറഞ്ഞു, “ശരി. അവന്‍െറ തല മതി 
ലിനു മുകളിലൂടെ അങ്ങയ്ക്കു എറിഞ്ഞുതരും.” 
22അനന്തരം ആ സ്ത്രീ വളരെ വിവേകത്തോടെ 
നഗരവാസികളോടു സംസാരിച്ചു. ജനങ്ങള്‍ 
ബിക്രിയുടെ പുത്രനായ ശേബയുടെ തല 
വെട്ടി. അനന്തരം അവര്‍ ശേബയുടെ തല 
നഗരമതിലിനു മുകളിലൂടെ യോവാബിന്‌ 
എറിഞ്ഞു കൊടുത്തു. 

അതിനാല്‍ യോവാബ്‌ കാഹളം മുഴക്കുകയും 
സൈന്യം നഗരം വിടുകയും ചെയ്തു. ഓരോരു 
ത്തരും അവനവന്‍െറ കൂടാരത്തിലേക്കു പോയി. 
യോവാബ്‌ യെരൂശലേമില്‍ രാജാവിന്‍െറയടു 
ത്തേക്കു മടങ്ങുകയും ചെയ്തു. 23മുഴുവന്‍ 
യിസ്രായേല്‍സൈന്യത്തിന്‍െറയും നായകനാ 
യിരുന്നു യോവാബ്‌. ക്രേതൃരുടെയും പ്പേതൃരു 
ടെയും ചുമതലക്കാരനായിരുന്നു യെഹോയാദ 
യുടെ പുത്രനായ ബെനായാവ്‌. 24കഠിനവേല 
യ്ക്കു നിയോഗിക്കപ്പെട്ടവരുടെ ചുമതലക്കാര 
നായിരുന്നു അദോരാം. അഹീലൂദിന്‍െറ പുത്ര 
നായ യെഹോശാഫാത്ത്‌ ആയിരുന്നു ചരിത്ര 
കാരന്‍. 2ശെവാ ആയിരുന്നു കാര്യദര്‍ശി. സാ 
ദോക്കും അബ്യാഥാരും ആയിരുന്നു പുരോഹി 
തന്മാര്‍. 2യോയീര്യനായ ഈരാ ആയിരുന്നു 
ദാവീദിന്‍െറ മുഖ്യദാസന്‍. 


























ശൌലിനന്‍െറ കടുംബം ശിക്ഷിക്കപ്പെട്ട 

ദാവീദ്‌ രാജാവായിരുന്ന കാലത്ത്‌ ഒരു 
കി ഇത്തവണ ക്ഷാമം മൂന്നു 
വര്‍ഷത്തേക്കു നീണ്ടു. ദാവീദ്‌ യഹോവയോടു 
പ്രാര്‍ത്ഥിച്ചു. യഹോവ മറുപടി നല്‍കുകയും 
ചെയ്തു. യഹോവ പറഞ്ഞു, “ഇത്തവണ പട്ടി 
ണിക്കു കാരണം ശൌലും കൊലപാതകികളായ 
അവന്‍െറ കുടുംബവുമാണ്‌. ഗിബെയോന്യരെ 
ശൌല്‍ വധിച്ചതിനാലാണ്‌ ഈ ക്ഷാമമുണ്ടാ 
യത്‌.” 4ഗിബെയോന്യര്‍ യിസന്ധ്രായേലുകാരല്ല. 
അവര്‍ ഒരു സംഘം അമോര്യരായിരുന്നു. തങ്ങള്‍ 
ഗിബെയോന്യരെ ഉപദ്രവിക്കില്ലെന്ന്‌ യിസ്ധ്രാ 
യേലുകാര്‍ അവര്‍ക്കു വാക്കു കൊടുത്തിരുന്നു. 
എന്നാല്‍ ശൌല്‍ ഗിബെയോന്യരെ വധിക്കാന്‍ 
ശ്രമിച്ചു. യിനസ്രായേലുകാരോടും യെഹൂദക്കാ 
രോടും അവനുണ്ടായിരുന്ന ശക്തമായ വികാ 
രങ്ങള്‍ മൂലമാണ്‌ ശൌല്‍ ഇങ്ങനെ ചെയ്തത്‌.) 
ദാവീദുരാജാവ്‌ ഗിബെയോന്യരെ വിളിച്ചു 
കൂട്ടി അവരുമായി സംസാരിച്ചു. ദാവീദ്‌ 
ഗിബെയോന്യരോടു ചോദിച്ചു, “ഞാന്‍ നിങ്ങ 
ള്‍ക്കെന്താണു ചെയ്തു തരേണ്ടത്‌? യഹോവ 
യുടെ ജനത്തെ നിങ്ങള്‍ അനുഗ്രഹിക്കേണ്ടതിന്‌ 





2 ശമൂവേല്‍ 21:4-22:1 


യിസ്രായേലുകാരുടെ പാപം ഇല്ലാതാക്കാന്‍ 
ഞാനെന്താണു ചെയ്യേണ്ടത്‌?” ഗിബെയോ 
നൃര്‍ ദാവീദിനോടു പറഞ്ഞു, “തങ്ങളുടെ 
ചെയ്തികള്‍ക്കു പകരം നല്‍കാന്‍ ശൌലിന്‍െറ 
കുടുംബത്തിനു വേണ്ടത്ര സ്വര്‍ണ്ണവും വെള്ളി 
യൂമില്പ. പക്ഷെ യിസ്രായേലില്‍ ആരെയെ 
ങ്കിലും വധിക്കാനുള്ള അധികാരം ഞങ്ങള്‍ 
ക്കില്ല.” 

ദാവീദു പറഞ്ഞു, “കൊള്ളാം, ഞാന്‍ നിങ്ങള്‍ 
ക്കുവേണ്ടി എന്താണു ചെയ്യേണ്ടത്‌?” ടഗിബെ 
യോന്യര്‍ ദാവീദിനോടു പറഞ്ഞു, “ശൌല്‍ 
ഞങ്ങള്‍ക്കെതിരെ ഗൂഡാലോചന നടത്തി. 
യിസ്രായേലില്‍ വസിക്കുന്ന ഞങ്ങളുടെയാ 
ളുകളെ മുഴുവന്‍ വധിക്കാന്‍ അയാള്‍ ശ്രമിച്ചു. 
ശൌലിനന്‍െെറ മക്കളില്‍ ഏഴുപേരെ ഞങ്ങള്‍ക്കു 
വിട്ടുതരിക. ശൌല്‍ യഹോവയുടെ തിരഞ്ഞെ 
ടുക്കപ്പെട്ട രാജാവായിരുന്നു. അതിനാല്‍ അവ 
ന്‍െറ പുത്രന്മാരെ ഗിബെയാപര്‍വൃതത്തില്‍ 
യഹോവയുടെ മുമ്പില്‍ വച്ച്‌ ഞങ്ങള്‍ തൂക്കി 
ക്കൊല്ലും.” ദാവീദുരാജാവു പറഞ്ഞു, “കൊ 
ളാം അവരെ ഞാന്‍ നിങ്ങള്‍ക്കു നല്‍കാം.” 

"എന്നാല്‍ യോനാഥാന്‍െറ പുത്രനായ മെഫീ 
ബോശെത്തിനെ രാജാവ്‌ സംരക്ഷിച്ചു. യോനാ 
ഥാന്‍ ശൌലിനന്‍െറ പുത്രനായിരുന്നു. എന്നാല്‍ 
ദാവീദ്‌ യോനാഥാനന്‍ യഹോവയുടെ നാമ 
ത്തില്‍ ഒരു വാഗ്ദാനം ചെയ്തിരുന്നു.* അതി 
നാല്‍ മെഫീബോശെത്തിനെ ഉപദ്രവിക്കാന്‍ 
രാജാവ്‌ അവരെ അനുവദിച്ചില്ല. അര്‍മ്മോ 
നിയും മെഫീബോശെത്തും ശൌലിന്‌ തന്‍െറ 
ഭാര്യയായ രിസ്പയിലുണ്ടായ പുത്രന്മാരാണ്‌. 
മേരബ്‌ എന്ന ഒരു പൂത്രികൂടി ശൌലിനുണ്ടാ 
യിരുന്നു. മെഹോലാക്കാരനായ ബര്‍ന്ധില്ലായി 
യുടെ പുത്രനായ അദ്രിയേലായിരുന്നു അവളെ 
വിവാഹം കഴിച്ചിരുന്നത്‌. അതിനാല്‍ ദാവീദ്‌ 
ശൌലിനന്‍െറ രണ്ടു പുത്രന്മാരെയും മേരബി 
ന്‍െറയും അദ്രിയേലിന്‍െറയും അഞ്ചു പുത്രന്മാ 
രെയും ഗിബെയോന്യര്‍ക്കു നല്‍കി. ര്‍ഗിബെ 
യോന്യര്‍ അവരെ ഗിബെയാപര്‍വ്വതത്തില്‍ 
യഹോവയ്ക്കു മുമ്പില്‍വച്ച്‌ തൂക്കിക്കൊന്നു. ആ 
ഏഴുപേരും ഒരുമിച്ചു മരിച്ചു. വിളറെ ടുപ്പിനെറ 
ആദ്ദിവസങ്ങളിലാണവര്‍ വധിക്കപ്പെട്ടത്‌, 
യവക്കൊയ്ത്തിന്‍്ററെ ആരംഭമായ വസന്തകാല 
ത്തായിരുന്നു അത്‌. 











ദാവീദും രിസ്പയും 

10അയ്യാവിന്‍െറ പുത്രി രിസ്പ ദു:ഖത്തിന്‍െറ 
വസ്ത്രങ്ങളെടുത്തു പാറയില്‍ വച്ചു. വിളവെടു 
പ്പാരംഭം മുതല്‍ മഴയാരംഭിക്കുന്നതു വരെ ആ 
വസ്ത്രം പാറയില്‍ കിടന്നു. രിസ്പ ആ ശരീര 
ങ്ങള്‍ക്കു രാപകല്‍ കാവല്‍ നിന്നു. പകല്‍ സമ 
യത്തു കാട്ടുപക്ഷികളും രാത്രിയില്‍ കാട്ടു മൃഗ 
ങ്ങളും അവയെ സ്പര്‍ശിക്കാതിരിക്കാന്‍ 
അവള്‍ ശ്രദ്ധിച്ചു. 

1ശൌലിനന്‍െറ ദാസിയായ രിസ്പയുടെ ഈ 
പ്രവൃത്തികള്‍ ജനങ്ങള്‍ ദാവീദിനെ അറിയിച്ചു. 
12അനന്തരം ദാവീദ്‌ യാബേശ്‌-ഗിലെയാദുകാ 
രില്‍നിന്നും ശൌലിന്‍െറയും യോനാഥാന്‍െറ 
യും അസ്ഥികള്‍ വാങ്ങി. (ശൌലും യോനാ 
ഥാനും ഗില്‍ ബോവയില്‍ കൊല്ലപ്പെട്ടപ്പോ 
ഴണ്‍ യാബേശ്‌-ഗിലെയാദുകാര്‍ക്ക്‌ അവരുടെ 














എന്നാല്‍ ... ചെയ്തിരുന്നു തങ്ങള്‍ പരസ്പരം 
കുടുംബങ്ങളെ ആക്രമിക്കില്ലെന്ന്‌ ദാവീദും 
യോനാഥാനും സത്യം ചെയ്തിരുന്നു. 1 ശമൂ. 20:12,42 
കാണുക. 





334 


അസ്ഥികള്‍ ലഭിച്ചത്‌. ഫെലിസ്ത്യര്‍ അവരുടെ 
ശരീരങ്ങള്‍ ബേത്ത്‌-ശാനിലെ ഒരു മതിലിന്മേല്‍ 
തൂക്കിയിട്ടിരുന്നു. എന്നാല്‍ യാബേഗ-ഗിലെയാ 
ദുകാര്‍ അവിടെപ്പോയി ആ പൊതുസ്ഥലത്തു 
നിന്നും മൃതദേഹങ്ങള്‍ മോഷ്ടിച്ചെടുക്കുകയാ 
യിരുന്നു.) 3ദാവീദ ശൌലിന്‍െറയും അയാളുടെ 
പുത്രന്‍ യോനാഥാനന്‍െറയും അസ്ഥികള്‍ 
യാബേശു ഗിലെയാദില്‍നിന്നും കൊണ്ടു 
വന്നു. തൂക്കിക്കൊല്പപ്പെട്ട ഏഴുപേരുടെ മൃതദേ 
ഹങ്ങളും അവര്‍ക്കു കിട്ടി. 4അവര്‍ ശൌലി 
ന്‍െറയും പുത്രന്‍ യോനാഥാന്‍െറയും അസ്ഥി 
ബെന്യാമീന്‍പ്രദേശത്തു സംസ്കരിച്ചു. ശൌ 
ലിന്റെ പിതാവായ കീശിന്‍െറ കല്ലറയിലെ 
ഒരു തുരങ്കത്തിലാണവര്‍ അതു സംസ്കരിച്ചത്‌. 
രാജാവു കല്ലിച്ചതെല്ലാം ജനങ്ങള്‍ ചെയ്തു. 
അങ്ങനെ ആ സ്ഥലത്തെ ജനങ്ങളുടെ പ്രാര്‍ 
ത്ഥന ദൈവം കേട്ടു. 





ഫെലിസ്ത്യരുമായുള്ള യുദ്ധം 

15 ഫെലിസ്ത്യർ യിസ്രായേലുമായി മറ്റൊരു 
യുദ്ധം കൂടി ആരംഭിച്ചു. ഫെലിസ്ത്ൃരോടു 
യൂദ്ധം ചെയ്യാന്‍ ദാവീദും സൈന്യവും പുറ 
പ്പെട്ടു. എന്നാല്‍ ദാവീദ്‌ വളരെ ക്ഷീണിതനും 
ദുര്‍ബലനും ആയി. 1യിശ്ബിബെനോബ്‌ 
രാക്ഷസന്മാരില്‍ ഒരുവനായിരുന്നു. ഏഴരപന 
ണ്ടായിരുന്നു അയാളുടെ കുന്തത്തിന്‍െറ ഭാരം. 
ഒരു പൂതിയ വാളും അയാള്‍ക്കുണ്ടായിരുന്നു. 
അയാള്‍ ദാവീദിനെ കൊല്ലാന്‍ ശ്രമിച്ചു. 17എ 
ന്നാല്‍ സെരുയയുടെ പുത്രനായ അബീശായി 
ആ ഫെലിസ്ത്യനെ വധിച്ച്‌ ദാവീദിന്‍റെ 
ജീവന്‍ രക്ഷിച്ചു. 

അനന്തരം ദാവീദിന്‍െറ ഭടന്മാര്‍ ദാവീദിന്‌ 
ഒരു വാഗ്ദാനം നല്‍കി. അവര്‍ അദ്ദേഹത്തോടു 
പറഞ്ഞു “ഇനി അങ്ങ്‌ ഞങ്ങളോടൊപ്പം യുദ്ധ 
ത്തിനു വരരുത്‌. അങ്ങു വന്നാല്‍ യിനസ്ധ്രായേ 
ലിന്‌ അതിന്‍െറ ഏറ്റവും മഹാനായ നേതാവി 
നെയായിരിക്കും ee ? 18പിന്നീട്‌ ഫെ 
ലിസ്ത്യരുമായി ഗോബില്‍വച്ച്‌ മറ്റൊരു യൂദ്ധം 
കൂടിയുണ്ടായി. ഹൂശാത്ൃയനായ സിബ്ബെഖായി 
മറ്റൊരു രാക്ഷസനായ സാഫിനെ വധിച്ചു. 
1പിന്നീട ഗോബില്‍വച്ച്‌ ഫെലിസ്ത്യരുമായി 
ഒരു യുദ്ധം കൂടിയുണ്ടായി. ബേത്ത്ലേഹെമില്‍ 
നിന്നുള്ള യാരെ- ഓരെഗീമിന്‍െറ പുത്രനായ 
എല്‍ഹാനാ൯ന്‍ ഗത്ൃയനായ ഗോല്യാത്തിനെ 
വധിച്ചു. നെയ്ത്തുകാരന്‍െറ തണ്ടുപോലെ ഭാര 
മേറിയതായിരുന്നു അവന്‍െറ കുന്തം. 

മഗത്തില്‍വച്ചു മറ്റൊരു യുദ്ധമുണ്ടായി. 
ഓരോ കൈയിലും ആറു വിരലുകള്‍ വീതവും 
ഓരോ കാലിലും ആറു വിരലുകള്‍ വീതവും 
ഉള്ള ഒരു ഭീമാകാരനുണ്ടായിരുന്നു. ആകെ ഇരു 
പത്തിനാലു വിരലുകള്‍. അയാളും രാക്ഷസ 
ന്മാരിലൊരാളായിരുന്നു. അയാള്‍ യിസ്ധ്രായേ 
ലുകാരെ വെല്ലുവിളിക്കുകയും പരിഹസിക്കു 
കയും ചെയ്തെങ്കിലും ദാവീദിന്‍റെ സഹോദര 
നായ ശിമെയിയുടെ പുത്രന്‍ യോനാഥാ൯ 
അയാളെ വധിച്ചു. 2ഇവര്‍ നാലു പേരും ഗത്തു 
കാരായ രാക്ഷസന്മാരായിരുന്നു. അവരെയെ 
ല്ലാം ദാവീദും ഭടന്മാരും വധിച്ചു. 






































യഹോവയെ സ്തുതിക്കുന്ന 
ദാവീദിന്‍െറ ഗാനം 
യഹോവ തന്നെ ശൌലില്‍നിന്നും മറ്റു 
2 ശത്രുക്കളില്‍ നിന്നും രക്ഷിച്ചപ്പോള്‍ ദാ 
വീദ്‌ ഈ ഗാനം പാടി. 


335 


യഹോവ എന്‍െറ പാറയാകുന്നു. എന്‍െറ 
കോട്ട, എന്‍െറ രക്ഷാസ്ഥാനം. 3അവനാകുന്നു 
എന്‍െറ ദൈവം, അഭയത്തിനു ഞാനോടിയെ 
ത്തിയ പാറ. ദൈവം എന്‍െറ കവചമാകുന്നു. 
അവന്‍െറ ശക്തി എന്നെ രക്ഷിക്കുന്നു. 
യഹോവ കുന്നിന്‍മുകളിലുള്ള എന്‍െറ സുര 
ക്ഷിതസ്ഥലവും സങ്കേതവുമാകുന്നു. ക്രൂര 
ശത്രുക്കളില്‍നിന്നും അവനെന്നെ രക്ഷിക്കുന്നു. 

യഹോവ സ്തൂത്യര്‍ഹനാണ്‌. അവനെ 
ഞാ൯ സഹായത്തിനു വിളിച്ചു. ശത്രുക്കളില്‍ 
നിന്ന്‌ എന്നെ അവന്‍ രക്ഷിക്കുകയും ചെയ്തു! 
എന്‍െറ ശത്രുക്കള്‍ എന്നെ കൊല്ലാന്‍ ശ്രമിക്കുക 
യായിരുന്നു! മരണത്തിന്‍റെ തിരമാലകള്‍ 
എനിക്കു ചുറ്റും പൊട്ടിവീഴുന്നുണ്ടായിരുന്നു. മര 
ണത്തിന്‍റെറ ആ സ്ഥലത്തേക്കു എന്നെ കൊണ്ടു 
പോകുന്ന ഒരു പ്രളയത്തില്‍ ഞാന്‍ പെട്ടു. 
നരകപാശങ്ങള്‍ എനിക്കു ചുറ്റും. എനിക്കു 
മുമ്പില്‍ മരണക്കെണികള്‍. 

കെണിയില്‍പെട്ട ഞാന്‍ സഹായത്തിന്‌ 
ദൈവത്തെ വിളിച്ചു. അതെ, ഞാനെന്‍റെ ദൈ 
വത്തെ വിളിച്ചു. ദൈവം അവന്‍െറ ആലയ 
ത്തിലുണ്ടായിരുന്നു. എന്‍െറ ശബ്ദം അവന്‍ 
കേട്ടു. സഹായത്തിനുള്ള എന്‍െറ നിലവിളി 
അവന്‍ കേട്ടു. &അപ്പോള്‍ ഭൂമി കുലുങ്ങിവിറച്ചു, 
സ്വര്‍ഗ്ഗത്തിന്‍റെ അടിത്തറ വിറച്ചു. എന്തു 
കൊണ്ടെന്നാല്‍, യഹോവ കോപാകുലനായി! 
ദൈവത്തിന്‍െറ മൂക്കില്‍നിന്നും പുകവന്നു. 
ആളുന്ന അഗ്നി ദൈവത്തിന്‍െറ വായില്‍ 
നിന്നും പുറപ്പെട്ട ദഹിപ്പിച്ചു. അവനില്‍നിന്നും 
തീക്കനലുകള്‍ ജ്വലിച്ചു. 11യഹോവ ആകാശം 
തുറന്ന്‌ ഇറങ്ങിവന്നു! ഇരുണ്ട, കട്ടിപിടിച്ച ഒരു 
മേഘത്തിലവന്‍ നിന്നു! 1അവന്‍ പറക്കുകയാ 
യിരുന്നു, പറക്കുന്ന കെരുബുമാലാഖകള്‍ക്കു 
മേലിരുന്ന്‌, കാറ്റില്‍ സഞ്ചരിക്കുകയായിരുന്നു. 

തനിക്കു ചുറ്റുമുള്ള കാര്‍മേഘംകൊണ്ട്‌ 
കൂടാരംപോലെ യഹോവ തന്നെ പൊതിഞ്ഞു. 
വെള്ളത്തെ അവന്‍ ഇരുണ്ട ഇടിമേഘങ്ങളില്‍ 
നിറച്ചു. 13കല്‍ക്കരിക്കനലുകള്‍ പറക്കുമ്പോലെ 
അവനു ചുറ്റുമുള്ള തീഷ്ണപ്രകാശം ചിതറുന്നു! 

14ആകാശത്തില്‍നിന്നും യഹോവ ഇടിമുഴ 
ക്കി! അത്യുന്നതനായ ദൈവം തന്‍െറ ശബ്ദം 
കേള്‍പ്പിച്ചു. 1യഹോവ തന്‍െറ അമ്പുകളെയ്ത്‌ 
ശത്രുക്കളെ ചിതറിച്ചു. യഹോവ മിന്നലിനെ 
അയയ്ക്കുകയും ആശയക്കുഴപ്പത്താല്‍ ജനങ്ങള്‍ 
ചിതറുകയും ചെയ്തു. 1യഹോവേ അങ്ങ്‌ 
ശക്തമായി സംസാരിച്ചു, നിന്‍റെ വായില്‍ 
നിന്നും പുറപ്പെട്ട ശക്തമായ കാറ്റ്‌ വെള്ളത്തെ 
പിറകോട്ടു തള്ളി. സമുദ്രത്തിന്‍െറ അടിത്തട്ടു 
ഞങ്ങള്‍ക്കു കാണായി. ഭൂമിയുടെ അടിത്തറ 
ഞങ്ങള്‍ക്കു വെളിപ്പെട്ടു. 7യഹോവയെന്നെ 
സഹായിക്കുകയും ചെയ്തു. യഹോവ മുക 
ളില്‍നിന്നും താഴെയെത്തി. യഹോവ എന്നെ 
കൈപിടിച്ച്‌ കയങ്ങളില്‍നിന്നു വലിച്ചെടുത്തു. 
15എന്‍െറ ശത്രുക്കള്‍ എന്നെക്കാള്‍ കരുത്തരായി 
രുന്നു. അവര്‍ എന്നെ വെറുത്തു. എന്‍െറ ശത്രു 
ക്കള്‍ എന്നെക്കാള്‍ കരുത്തരായതിനാല്‍ ദൈവം 
എന്നെ രക്ഷിച്ചു. 
19എന്‍റെറ ശത്രുക്കള്‍ എന്നെ ആക്രമിക്കുകയും 
ഞാന്‍ കുഴപ്പത്തിലാകുകയും ചെയ്തു. 
എന്നാല്‍ എന്റെറ പിന്തുണയ്ക്കു യഹോവയു 
ണ്ടായിരുന്നു! 22യഹോവയെന്നെ സ്നേഹി 
ക്കുന്നു, അതിനാല്‍ അവനെന്നെ രക്ഷിച്ചു. അവ 
നെന്നെ സുരക്ഷിതസ്ഥാനത്തേക്കു കൊണ്ടു 
പോയി. 
































2 ശമൂവേല്‍ 22:2-42 


2 യഹോവ എനിക്കെന്‍റെ പ്രതിഫലം നല്‍ 
കും. എന്തെന്നാല്‍ ശരിയായതു ഞാന്‍ ചെയ്തു. 
തെറ്റായതൊന്നും ഞാന്‍ ചെയ്യാത്തതിനാല്‍ 
അവനെനിക്കു നന്മകളേ ചെയ്യു. 22എന്തുകൊ 
ണ്ടെന്നാല്‍ ഞാന്‍ യഹോവയെ അനുസരിച്ചു! 
ഞാനെന്‍റെ ദൈവത്തിനെതിരെ പാപം ചെ 


യ്തില്ല. 

യഹോവയുടെ നിശ്ചയങ്ങള്‍ ഞാന്‍ 
എപ്പോഴും ഓര്‍ക്കും. അവന്‍െറ നിയമങ്ങള്‍ 
ഞാനനുസരിക്കുന്നു! 24അവന്‍റെറ മുമ്പില്‍ 


ഞാന്‍ ശുദ്ധനും നിഷ്കളനുമായിരിക്കുന്നു. 25അ 
തിനാല്‍ യഹോവ എനിക്കെന്‍െറ പ്രതിഫലം 
നല്‍കും! എന്തുകൊണ്ടെന്നാല്‍ ഞാന്‍ ശരിയായ 
താണു ചെയ്തത്‌! അവന്‍െറ ദൃഷ്ടിയില്‍ ഞാന്‍ 
തെറ്റൊന്നും ചെയ്തിട്ടില്ല. അതിനാലവന്‍ 
എനിക്കുവേണ്ടി നന്മകള്‍ ചെയ്യുന്നു. 2ഒരുവ൯ 
നിങ്ങളെ യഥാര്‍ത്ഥത്തില്‍ സ്നേഹിക്കുന്നെ 
ങ്കില്‍ നിങ്ങളുടെ യഥാര്‍ത്ഥസ്നേഹം അവ 
നോടു കാട്ടണം. ഒരുവന്‍ നിങ്ങളോട്‌ വിശ്വ 
സ്തത പുലര്‍ത്തുന്നെങ്കില്‍ നിങ്ങളും അവ 
നോടു വിശ്വസ്തത പുലര്‍ത്തണം. 2യഹോ 
വേ, നന്മയും ശുദ്ധതയുമുള്ളവന്‍ നീ നല്ലവനും 
ശുദ്ധനുമാകുന്നു. എന്നാല്‍ കുടിലനോടു നീ 
കുടിലത കാട്ടുന്നു. സമര്‍ത്ഥനെക്കാള്‍ നീ 
സമര്‍ത്ഥനുമാകുന്നു. 

28 യഹോവേ, വിനീതരെ നീ സഹായിക്കുന്നു, 
പക്ഷേ അഹങ്കാരികളെ നാണം കെടുത്തുന്നു. 

29യഹോവേ, നീ എന്‍െറ വിളക്കാകുന്നു. എ 
നിക്കു ചുറ്റുമുള്ള ഇരുട്ടില്‍ യഹോവ വെളിച്ചം 
വിതറുന്നു. 4ിയഹോവേ, അങ്ങയുടെ സഹായ 
ത്താല്‍ എനിക്കു ഭടന്മാരോടൊപ്പം ഓടാന്‍ കഴി 
യുന്നു. ദൈവസഹായത്താല്‍ എനിക്കു ശത്രു 
ക്കളുടെ കോട്ടയില്‍ കയറാനാകുന്നു. 31ദൈവ 
ത്തിന്‍െറ ശക്തി സമ്പൂര്‍ണ്ണം. യഹോവയുടെ 
വാക്ക്‌ തെളിയിക്കപ്പെട്ടത്‌. തന്നില്‍ വിശ്വസിക്കു 
ന്നവരെ അവന്‍ സംരക്ഷിക്കുന്നു. 32യഹോവയ 
ല്ലാതെ മറ്റൊരു ദൈവമില്ല. നമ്മുടെ ദൈവമ 
ല്ലാതെ മറ്റൊരു പാറയില്ല. 3ദൈവമാണെന്‍െറ 
ശക്തിദുര്‍ഗ്ഗം. നിര്‍മ്മലന്മാരെ അവന്‍ നേരായ 
വഴിക്കു നയിക്കുന്നു. 34കലമാനെപ്പോലെ വേഗ 
ത്തിലോടുവാ൯ന്‍ ദൈവമെന്നെ സഹായിക്കുന്നു! 
ഉന്നതസ്ഥാനങ്ങളില്‍ അവനെന്നെ പരിപാലി 
ക്കുന്നു. ദൈവമെന്നെ യുദ്ധം പരിശീലിപ്പിക്കു 
ന്നു. അതിനാല്‍ എന്‍െറ കൈകള്‍ക്ക്‌ കരുത്തുറ്റ 
വിപ്പുകള്‍പോലും കുലയ്ക്കാം. 
ദൈവമേ, വിജയത്തിനായി നീയെന്നെ 
സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്തു. 
എന്‍െറ ശത്രുക്കളെ തോല്ലിക്കാന്‍ നീയെന്നെ 
സഹായിച്ചു. 37അടിപതറാതെ ഓടുന്നതിന്‌ 
എന്‍െറ കാലുകളെയും കണങ്കാലുകളെയും 
ശക്തമാക്കൂ. 38എനന്‍െറെ ശത്രുക്കള്‍ നശിപ്പിക്ക 
പ്പെടുംവരെ എനിക്കവരെ ഓടിക്കണം! അവര്‍ 
നശിപ്പിക്കപ്പെടുംവരെ ഞാന്‍ തിരിച്ചു വരില്ല! 

ഞാനെന്‍റെ ശത്രുക്കളെ നശിപ്പിച്ചു. ഞാന 
വരെ തോല്ലിച്ചു. അവരിനി എഴുന്നേല്‍ക്കില്ല. 
അതെ, ശത്രുക്കളെനെറെ കാല്‍ക്കീഴില്‍ വീണു 
.44ദൈവമേ, യുദ്ധത്തില്‍ നീയെന്നെ കരുത്തനാ 
ക്കി. എന്‍െറ ശത്രുക്കളെ നീ എന്‍െറ മുമ്പില്‍ 
വീഴ്ത്തി. 4്യഹോവേ, എന്‍െറ ശത്രുക്കള്‍ 
പിന്തിരിഞ്ഞോടാന്‍ നീ ഇടയാക്കി. അപ്പോള്‍ 
ഞാന്‍ അവരെ പിന്തുടരുകയും നശിപ്പിക്കു 
കയും ചെയ്തു. 4യഹോവേ, എന്‍െറ ശത്രു 
ക്കള്‍ സഹായത്തിനായി കേണെങ്കിലും അ 
വരെ സഹായിക്കാന്‍ ആരും ഉണ്ടായില്ല. ദൈവ 























2 ശമൂവേല്‍ 22:43-23:17 


ത്തെപ്പോലും അവര്‍ വിളിച്ചെങ്കിലും അവന്‍ 
അവരോടു പ്രതികരിച്ചില്ല. 

4എന്‍െറ ശത്രുക്കളെ ഞാന്‍ തച്ചുടച്ചു. 
അവര്‍ നിലത്തെ പൊടിപോലെയായിത്തീ 
ര്‍ന്നു. വഴിയിലെ പൊടിപോലെ ഞാനവരെ 
തകര്‍ത്ത്‌ അവര്‍ക്കു മീതെ കൂടി നടന്നു. 4എനി 
ക്കെതിരെ യുദ്ധം ചെയ്തവരില്‍നിന്നും നീയെ 
ന്നെ രക്ഷിച്ചു. ആ ജനതകള്‍ക്കുമേല്‍ നീയെ 
ന്നെ രാജാവാക്കി. എനിക്കറിഞ്ഞുകൂടാത്തവര്‍ 
ഇപ്പോഴെന്റെ സേവകര്‍! 

മറ്റു നാടുകളിലുള്ളവര്‍ എന്നെ അനുസരി 
ക്കുന്നു! എന്നെപ്പറ്റി കേട്ടപ്പോള്‍ പെട്ടെന്ന്‌ അവ 
രെന്നെ അനുസരിക്കുന്നു. ആ വിദേശികള്‍ 
എന്നെ ഭയക്കുന്നു! 4ആ വിദേശികള്‍ ഭയന്നു 
വിറച്ചു. അവര്‍ പേടിച്ചുവിറച്ചുകൊണ്ട്‌ തങ്ങ 
ളുടെ ഒളിയിടങ്ങളില്‍ നിന്നിറങ്ങി വരുന്നു. 
"യഹോവ ജീവിക്കുന്നു. ഞാനെന്‍റെ പാറയെ 
വാഴ്ത്തുന്നു! ദൈവം മഹത്വപ്പെടടവ൯! എന്നെ 
രക്ഷിക്കുന്ന പാറയാണവന്‍. എനിക്കായി 
എന്‍െറ ശത്രുക്കളെ ശിക്ഷിച്ച ദൈവം. അവന്‍ 
ജനങ്ങളെ എന്‍െറ ഭരണത്തിന്‍ കീഴിലാക്കി. 

49ദെവമേ, എന്‍െറ ശത്രുക്കളില്‍നിന്നും നീ 
യെന്നെ രക്ഷിച്ചു. എനിക്ക്‌ എതിരുനിന്നവരെ 
തോല്പിക്കാന്‍ നീയെന്നെ സഹായിച്ചു. ദുഷ്ട 
ന്മാരില്‍നിന്നും നീയെന്നെ രക്ഷിച്ചു! 

ദൈവമേ, അതിനാല്‍ ഞാന്‍ നിന്നെ 
രാഷ്ട്രങ്ങള്‍ക്കിടയില്‍ വാഴ്ത്തുന്നു. അതിനാ 
ലാണു നിന്‍െറ നാമത്തില്‍ ഞാന്‍ സ്തോത്ര 
ങ്ങള്‍ ആലപിക്കുന്നത്‌. 

ട1അനേകം യുദ്ധങ്ങളില്‍ ജയിക്കാന്‍ ദൈവം 
തന്‍റ രാജാവിനെ സഹായിക്കുന്നു! തന്‍െറ 
അഭിഷിക്തരാജാവിനോടു യഹോവ തന്‍െറ 
യഥാര്‍ത്ഥസ്നേഹം കാട്ടുന്നു. ദാവീദിനോടും 
അവന്‍െറ പി൯ഗാമികളോടും അവന്‍ നിത്യ 
മായി വിശ്വസ്തനായിരിക്കും! 

















ദാവീദിന്‍െറ അന്ത്യവാക്കുകള്‍ 

73 ദാവീദിന്റെ അന്ത്യമൊഴികള്‍: യിശ്ശായി 
യൂടെ പുത്രനായ ദാവീദിന്‍െറ സന്ദേ 
ശം. ദൈവം മഹാനാക്കിയ മനുഷ്യന്‍െറ സന്ദേ 
ശം. യാക്കോബിന്‍െറ ദൈവത്തിന്‍െറ നിയുക്ത 
രാജാവാണവന്‍. യിസ്രായേലിന്‍റെറ മധുര 
ഗായകന്‍ യഹോവയുടെ ആത്മാവ്‌ എന്നി 
ലൂടെ സംസാരിച്ചു. അവന്‍െറ വാക്കുകളായി 
രുന്നു എന്‍റെ നാവില്‍. 3യിസ്രായേലിനന്‍െറ 
ദൈവം സംസാരിച്ചു, യിസ്രായേലിന്‍െറ പാറ 
എന്നോടു അരുളിച്ചെയ്തു, “നീതിപൂര്‍വ്വമായി 
ജനതയെ ഭരിക്കുന്നവന്‍, ദൈവത്തെ ആദരിച്ചു 
കൊണ്ടു ഭരിക്കുന്നവന്‍ ആരായാലും 
4അയാള്‍ ഉദയപ്രകാശം പോലെ; മേഘങ്ങളി 
ല്ലാത്ത തെളിഞ്ഞ പ്രഭാതംപോലെയായിരിക്കു 
മയാള്‍. മഴയ്ക്കു ശേഷമുള്ള സൂര്യപ്രകാശം 
പോലെ. ഭൂമിയില്‍ ഇളംപുല്പു കിളിര്‍പ്പിക്കുന്ന 
മഴപോലെ.” ടദൈവം എന്‍െറ കുടുംബത്തെ 
ശക്തവും സുരക്ഷിതവുമാക്കി. അവന്‍ ഞാനു 
മായി നിത്യമായ ഒരു കരാറുണ്ടാക്കി. ഈ കരാര്‍ 
എല്ലാത്തരത്തിലും നല്ലതും സുരക്ഷിതവുമാ 
ണെന്ന്‌ അവന്‍ ഉറപ്പാക്കി. തീര്‍ച്ചയായും അവ 
നെനിക്കു വിജയം നല്‍കുകയും എന്‍റ ആശ 

കള്‍ സഫലമാക്കുകയും ചെയ്യും. 
എന്നാല്‍ ദുഷ്ടന്മാര്‍ മുള്‍പ്പടര്‍പ്പു പോലെ. 
ജനങ്ങള്‍ മുള്ളില്‍ പിടിക്കാറില്ല. അവരത്‌ ദൂരെ 
യെറിയും. "അതില്‍ തൊട്ടവനെ തടിയിലും 

















336 


ഓടിലുമുണ്ടാക്കിയ കുന്തങ്ങള്‍ പോലെ അത്‌ 
മൂറിവേല്ലിക്കും. അതെ, അവര്‍ മുള്ളുപോലെ. 
അവര്‍ തീയിലെറിയപ്പെടും. അവര്‍ പൂര്‍ണ്ണ 
മായും ദഹിപ്പിക്കപ്പെടും. 





ദാവീദിന്‍റെ സൈന്യം 

ട്ദാവീദിന്‍െറ ഭടന്മാര്‍ ഇവരൊക്കെ: തഹ്കെ 
മോന്യനായ യോശേബ്‌ ബശ്ശേബേത്ത്‌. മൂന്നു 
വീരന്മാരുടെ നായകനായിരുന്നു ബശ്ശേബേ 
ത്ത്‌. എസ്ന്യനായ അദീനോ എന്നും അയാള്‍ 
വിളിക്കപ്പെട്ടിരുന്നു. അയാളൊരിക്കല്‍ എണ്ണൂറു 
പേരെ ഒരുമിച്ചു വധിച്ചു. 

9അടുത്തത്‌, ദേദായുടെ പുത്രന്‍ എലെയാ 
സാര്‍. അഹോവക്കാരന്‍, ഫെലിസ്ത്ൃനെ വെ 
ല്ലു വിളിച്ചപ്പോള്‍ ദാവീദിനോടൊപമുണ്ടായി 
രുന്ന മൂന്നു വീരന്മാരിലൊരുവനായിരുന്നു എ 
ലെയാസാര്‍. യുദ്ധത്തിനായി അവന്‍ ഒത്തുകൂ 
ടിയെങ്കിലും യിസ്രായേല്‍ഭടന്മാര്‍ ഓടിക്കു 
ളഞ്ഞു. 1വളരെ ക്ഷീണിതനാവുംവരെ എലെ 
യാസാര്‍ ഫെലിസ്ത്യരോടു യുദ്ധം ചെയ്തു. 
എന്നാലയാള്‍ വാളില്‍ മുറുകെപ്പിടിച്ച്‌ യുദ്ധം 
തുടര്‍ന്നു. അന്ന്‌ യഹോവ യിസ്രായേലിന്‌ ഒരു 
മഹാവിജയം സമ്മാനിച്ചു. എലെയാസാര്‍ 
യുദ്ധം ജയിച്ച ഉടനെ സൈന്യം ഓടിയെത്തി. 
എന്നാല്‍ ശത്രുക്കളുടെ ശവങ്ങളില്‍നിന്നും 
സാധനങ്ങള്‍ കൊള്ളയടിക്കാനായിരുന്നു 
അവര്‍ വന്നത്‌. 

1അടുത്തത്‌ ഹാരാരുകാരനായ അഗീയുടെ 
പുത്രന്‍ ശമ്മാ. ഫെലിസ്ത്യർ യുദ്ധത്തിനൊരു 
ന്പെട്ടു വന്നു. നിറയെ പയറുള്ള വയലിലാണ്‌ 
അവര്‍ യുദ്ധം ചെയ്തത്‌. അവര്‍ ഫെലിസ്ത്യ 
രില്‍ നിന്നോടിപ്പോയി. 12എന്നാല്‍ ശമ്മാ വയ 
ലിന്‍െറ നടുക്കു നിലയുറപ്പിച്ച്‌ അവരെ നേരി 
ട്ടു. അയാള്‍ ഫെലിസ്ത്യരെ തോല്പിച്ചു. യഹോ 
വ അന്നു യിസ്ധ്രായേലിന്‌ ഒരു മഹാവിജയം 
സമ്മാനിച്ചു. 

















മൂന്നു വീരന്മാര്‍ 

ഒരിക്കല്‍ ദാവീദ്‌ അദുല്ലാംഗുഹയുടെ മുമ്പി 
ലും ഫെലിസ്ത്യസേന താഴെ രെഫായീം 
താഴ്വരയിലുമായിരുന്നു. മുപ്പതു വീരന്മാരില്‍ 
മൂന്നുപേര്‍ നിലത്തിഴഞ്ഞ്‌ ഗുഹയിലെത്തി 
ദാവീദിനോടു ചേര്‍ന്നു. 

മറ്റൊരിക്കല്‍ ദാവീദ്‌ കോടുയ്ക്കുള്ളിലും ഫെ 
ലിസ്ത്യസൈന്യം ബേത്ത്ലേഹെമിലുമായി 
രുന്നു. ദാവീദിന്‌ തന്‍െറ സ്വന്തം പട്ടണ 
ത്തിലെ വെള്ളം കുൂടിക്കാനാഗ്രഹമുണ്ടായി. 
ദാവീദു പറഞ്ഞു, “ബേത്ത്ലേഹെം നഗരകവാ 
ടത്തിനടുത്തുള്ള കിണറ്റില്‍നിന്നും ആരെ 
ങ്കിലും എനിക്കു കൂറെ വെള്ളം കൊണ്ടുവന്നു 
തന്നെങ്കില്‍!” ദാവീദിന്‌ സത്യത്തില്‍ അതിന്‍െറ 
ആവശ്യമില്ലായിരുന്നു. അയാള്‍ അങ്ങനെ പറ 
ഞ്ഞുവെന്നേയുള്ളൂ. 

16എന്നാല്‍ മൂന്നുവീരന്മാരും ഫെലിസ്ത്യസേ 
നയ്ക്കിടയിലൂടെ യുദ്ധം ചെയ്തു മുന്നേറി. 
അവര്‍ മൂവരും ബേത്ത്ലേഹെം നഗരകവാട 
ത്തിങ്കലെ കിണറ്റില്‍ നിന്നും കുറെ വെള്ളമെ 
ടുത്തു. അനന്തരം അവര്‍ മൂവരും ആ വെള്ളം 
ദാവീദിനു കൊണ്ടുകൊടുത്തു. എന്നാല്‍ ദാവീദ്‌ 
അത്‌ കുടിച്ചില്ല. അയാള്‍ ആ വെള്ളം യഹോവ 
യ്ക്ക്‌ ഒരു വഴിപാടായി നിലത്തൊഴിച്ചു. 17ദഠ 
വീദു പറഞ്ഞു, “യഹോവേ, എനിക്ക്‌ ഈ 
വെള്ളം കുടിക്കാനാവില്ല. എനിക്കായി ജീവന്‍ 
പണയപ്പെടുത്തിയവരുടെ ചോര കുടിക്കുമ്പോ 








337 


ലെയാണത്‌.” അതിനാലാണ്‌ ദാവീദ്‌ ആ 
വെള്ളം കുടിക്കാന്‍ മടിച്ചത്‌. മൂന്നു വീരന്മാരും 
അത്തരം അനേകം സാഹസികകൃത്യങ്ങള്‍ 
ചെയ്തു. 8സെരുയയുടെ പുത്രനായ യോവാ 
ബിന്‍െറ സഹോദരനായിരുന്നു അബീശായി. 
മൂന്നു വീരന്മാരുടെ നേതാവായിരുന്നു അബീ 
ശായി. മൂന്നൂറു ശത്രുക്കളെ കുന്തമുപയോഗിച്ച്‌ 
അബീശായി വധിച്ചു. മൂന്നു വീരന്മാരെ 
പ്പോലെ അയാള്‍ പ്രസിദ്ധനായി. അവരില്‍ 
ഒരുവനല്ലായിരുന്നിട്ടും അയാള്‍ അവരുടെ 
നായകനായി. 

20അടുത്തത്‌ യെഹോയാദയുടെ പുത്രനായ 
ബെനായാവ്‌. അതിശക്തനായ ഒരാളുടെ പൂത്ര 
നായിരുന്നു അയാള്‍. കബ്സേലുകാരനായി 
രുന്നു അയാള്‍. ബെനായാവ്‌ ഒട്ടനവധി ധീര 
കൃത്യങ്ങള്‍ ചെയ്തു. മോവാബുകാരനായ അരീ 
യേലിനന്‍െറ രണ്ടു പുത്രന്മാരെ ബെനായാവ്‌ 
വധിച്ചു. ഒരു ദിവസം മഞ്ഞുപെയ്യവേ, ഒരു 
ഗുഹയിലേക്ക്‌ ഇറങ്ങിച്ചെന്ന ബെനായാവ്‌ 
അവിടെയുണ്ടായിരുന്ന ഒരു സിംഹത്തെ 
വധിച്ചു. 2അതികായനായ ഒരു ഈജിപ്തു 
ഭടനെയും ബെനായാവ്‌ വധിച്ചു. ഈജിപ്തു 
കാരറ കയ്യില്‍ ഒരു കുന്തമുണ്ടായിരുന്നു. 
എന്നാല്‍ ബെനായാവിനന്‍െറ കയ്യില്‍ ഒരു വടി 
മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബെനായാവ്‌ ഈജി 
പ്തുകാരന്‍െറ കൈയില്‍നിന്നും അയാളുടെ 
കുന്തം തട്ടിപ്പറിച്ചു. അനന്തരം ബെനായാവ്‌ 
ആ കുന്തംകൊണ്ട്‌ ഈജിപ്തുകാരനെ വധി 
ച്ചു. 2യെഹോയാദയുടെ പുത്രനായ ബെനാ 
യാവ്‌ അങ്ങനെ അനവധി ധീരകൃത്യങ്ങള്‍ 
ചെയ്തു. മൂന്നു വീരന്മാരെപ്പോലെ തന്നെ 
പ്രസിദ്ധനായിരുന്നു അയാള്‍. 23അയാള്‍ 
മുപ്പതു വീരന്മാരെക്കാള്‍ കീര്‍ത്തിമാനായി. എ 
ന്നാല്‍ മൂന്നു വീരന്മാരിലൊരുവനാകാ൯ന്‍ അ 
യാള്‍ക്കു കഴിഞ്ഞില്ല. ദാവീദ്‌ ബെനായാവിനെ 
തനറെ അംഗരക്ഷകരുടെ നേതാവാക്കി. 























മുപ്പതു വീരന്മാര്‍ 

4യോവാബിനന്‍െറെ സഹോദരനായ അസാ 
ഹേല്‍ മുപ്പതു വീരന്മാരില്‍ ഒരുവനായിരുന്നു. 
മുപ്പതു വീരന്മാരുടെ സംഘത്തിലെ മറ്റുളളവര്‍ 
ഇവരായിരുന്നു: ബേത്ത്ലേഹെംകാരനായ ദോ 
ദോവിന്‍െറ പുത്രനായ എല്‍ഹാനാ൯; 25൭ ഹരോ 
ദ്ൃനായ ശമ്മാ; ഹരോദ്യനായ എലീക്കാ; 26പല്‍ 
തനായ ഹേലെസ്‌; തെക്കോവ്യക്കാരനായ 
ഇക്കേശിന്‍െറ പുത്രനായ ഈരാ; 27അനഫോോത്യ 
ക്കാരനായ അബീയേസെര്‍; ഹൂശാത്യനായ മെ 
ബുന്നായി; &അഹോഹ്യനായ സല്‍മോന്‍; നെ 
ത്തോഫാത്യനായ മഹാരായി; 29നെത്തോഫാ 
തൃക്കാരനായ ബാനയുടെ പുത്രനായ ഹെ 
ലെദ്‌; ബെന്യാമീന്യരതുടെ ഗിബെയയില്‍നി 
ന്നുളള രീബായിയുടെ പുത്രനായ ഇത്ഥായി; 
%പിരോതോന്യനായ ബെനായാവ; ഗാശ്‌ അരു 
വികളില്‍ നിന്നുള്ള ഹിദ്ദായി; 31അര്‍ബാത്യ 
നായ അബീ-അല്‍ബോന്‍; ബര്‍ഹൂമ്യനായ 
അസ്മാവെത്ത്‌; 3ശാല്‍ബോന്യനായ എല 
ഹ്ബാ; യാശേന്‍െറ പുത്രന്മാര്‍; 33ഹരാര്യനായ 
ശമ്മയുടെ പുത്രനായ യോനാഥാന്‍൯; ഹരാര്യ 
നായ ശാരാരിന്‍റെറ പുത്രനായ അഹീരാം; 34മാ 
ഖാത്ൃയനായ അഹശ്ബായിയുടെ പുത്രനായ 
എലീഫേലെത്‌; ഗിലോന്യനായ അഹീഥോ 
ഫെലിനന്‍െറ പുത്രനായ എലീയാം; ദ്കര്‍മ്മേല്യ 








2 ശമൂവേല്‍ 23:18-24:10 


നായ യിഗാല്‍; ഗാദ്യനായ ബാനി; 37അത്മോന്യ 
നായ സേലെക്ക്‌; സെരൂയയുടെ പുത്രനായ 
യോവാബിനന്‍െറ കവചവാഹകനായ ബെരോ 
തൃയില്‍ നിന്നുള്ള നഹരായി; 38യിത്രിയനായ 
ഈരാ; യിത്രിയനായ ഗാരേബ്‌; 3ഹിത്യനായ 
ഉരരീയാവ്‌ അവരാകെ മുപ്പത്തിയേഴുപേര്‍. 


തന്‍െറ സൈന്യത്തെ എണ്ണുവാന്‍ 
ദാവീദ്‌ നിശ്ചയിക്കുന്നു 
യഹോവ വീണ്ടും യിസ്രായേലിനു 

2 നേര്‍ക്ക്‌ കോപിഷ്ടനായി. യഹോവ 
ദാവീദിനെ യിസ്രായേൽജനതയ്ക്കെതിരാക്കി. 
ദാവീദു പറഞ്ഞു, “ചെന്ന്‌ യിസ്ധരായേലുകാരു 
ടെയും യെഹൂദക്കാരുടെയും എണ്ണമെടുക്കുക.” 

ദാവീദുരാജാവ്‌ സേനാനായകനായ യോ 
വാബിനോടു പറഞ്ഞു, “ദാന്‍ മുതല്‍ ബേര്‍- 
ശേബവരെയുള്ള യിസ്രായേലിലെ ഗോത്രക്കാ 
ര്‍ക്കിടയില്‍ ചെന്ന്‌ അവരെ മുഴുവന്‍ എണ്ണുക. 
അപ്പോള്‍ അവരെത്രയുണ്ടെന്ന്‌ എനിക്കറിയാ 
നാകുമല്ലോ.” 

എന്നാല്‍ യോവാബ്‌ രാജാവിനോടു പറ 
ഞ്ഞു, “അങ്ങയുടെ ദൈവമാകുന്ന യഹോവ 
അങ്ങയുടെ ജനതയെ നുറു മടങ്ങാക്കിത്തരട്ടെ. 
അവര്‍ എത്രയെങ്കിലുമായിക്കൊള്ളട്ടെ! അങ്ങ 
യ്ക്കു അതു കാണുവാനും ഇടയാകട്ടെ. പിന്നെ 
ന്തിനാണങ്ങ്‌ ഇതു ചെയുന്നത്‌?” 

ദ്രാവീദുരാജാവ്‌ ജനങ്ങളുടെ എണ്ണമെടു 
ക്കാന്‍ യോവാബിനോടും മറ്റു സേനാധിപന്മാ 
രോടും ശക്തമായി കല്ലിച്ചു. അതിനാല്‍ യോ 
വാബും സൈന്യാധിപന്മാരും യിസ്രായേല്‍ 
ജനതയുടെ എണ്ണുമെടുക്കാ൯ പുറപ്പെട്ടു. അ 
വര്‍ യോര്‍ദ്ദാ൯നദി കടന്നു. അരോവേരില്‍ 
അവര്‍ പാളയമടിച്ചു. യസേരിനുള്ള മാര്‍ഗ്ഗ 
മദ്ധ്യേ ഗാദുതാഴ്വരയുടെ മദ്ധ്യത്തിലായിരുന്ന 
നഗരത്തിന്‍െറ വലതുവശത്തായിരുന്നു അവ 
രുടെ പാളയം. 

അനന്തരം അവര്‍ ഗിലെയാദിലേക്കും താ 
ഹ്തീം-ഹൊദ്ശി പ്രദേശത്തേക്കും പോയി. അ 
വര്‍ ദാ൯-യാനിലേക്കും ചുറ്റിവളഞ്ഞ്‌ സീദോ 
നിലേക്കും പോയി. ?ടൈറിലെ കോട്ടയിലേ 
ക്കവര്‍ പോയി. ഹിവ്യരുടെയും കനാന്യരുടെ 
യും എല്ലാ നഗരങ്ങളിലേക്കും അവര്‍ പോയി. 
തെക്കന്‍യെഹൂദാ, ബേര്‍-ശേബാ എന്നിവിടങ്ങ 
ളിലേക്കും അവര്‍ പോയി. 8ഒ൯പതുമാസവും 
ഇരുപതു ദിവസവും വ അവര്‍ 
സകല സ്ഥലങ്ങളിലേക്കും പോയിക്കഴിഞ്ഞിരു 
ന്നു. ഒന്‍പതു മാസങ്ങളും ഇരുപതു ദിവസ 
ങ്ങളും കഴിഞ്ഞപ്പോള്‍ അവര്‍ യെരൂശലേമില്‍ 
മടങ്ങിയെത്തി. 

9യോവാബ്‌ ജനങ്ങളുടെ പട്ടിക രാജാവിനു 
നല്‍കി. യിസ്രായേലില്‍ വാളെടുക്കുന്ന എട്ടു 
ലക്ഷം യോദ്ധാക്കളുണ്ടായിരുന്നു. യെഹൂദയില്‍ 
അഞ്ചുലക്ഷം പേരും. 






































യഹോവ ദാവീദിനെ ശിക്ഷിക്കുന്നു 
10ജനങ്ങളുടെ എണ്ണമെടുത്തതിനു ശേഷം 
ദാവീദിനു തന്‍റ പ്രവൃത്തിയില്‍ ലജ്ജ 
തോന്നി. ദാവീദ്‌ ദൈവത്തോടു പറഞ്ഞു, 
“ഞാന്‍ എന്‍റ ചെയ്തികൊണ്ട്‌ കൊടും 
പാപം ചെയ്തിരിക്കുന്നു! ദൈവമേ, എന്‍െറ 
പാപം പൊറുക്കണമെന്ന്‌ ഞാനങ്ങയോടു 





നായ ഹെസ്രോ; അര്‍ബ്യനായ പാറായി; 
36സോബയില്‍നിന്നുള്ള നാഥാന്‍െറ പുത്ര 


യാചിക്കുന്നു! ഞാന്‍ വലിയ മണ്ടത്തരമാണു 
കാട്ടിയത്‌.” 


2 ശമൂവേല്‍ 24:11-25 


പ്രഭാതത്തില്‍ ദാവീദ്‌ എഴുന്നേറ്റപ്പോള്‍ 
ദാവീദിന്‍റെ ദര്‍ശകനായ ഗാദിന്‌ ദൈവ 
ത്തിന്‍റെ വചനം ലഭിച്ചു. 2ദൈവം ഗാദിനോടു 
പറഞ്ഞു, “ദാവീദിനോടു ചെന്നു പറയുക, 
“ദൈവമിങ്ങനെ പറയുന്നു. നിനക്കു ഞാന്‍ 
മൂന്നു കാര്യങ്ങള്‍ സമര്‍പ്പിക്കുന്നു. ഞാന്‍ 
നിനക്കു വേണ്ടി അതില്‍ എന്തുചെയ്യണമെന്നു 
തെരഞ്ഞെടുക്കുക.” 

3ഗാര്‍ ദാവീദിന്‍െറയടുത്തുചെന്നു പറ ഞ്ഞു, 
“ഇതില്‍ ഒരു കാര്യം തെരഞ്ഞെടുക്കുക. നിനക്കും 
നിന്‍റെ രാജ്യത്തും ഏഴുവര്‍ഷം പട്ടി ണി 
ഉണ്ടാകണോ? അതോ മൂന്നു മാസം നിന്‍െറ 
ശത്രുക്കള്‍ നിന്നെ ഓടിക്കണോ? അതുമ 
ല്ലെങ്കില്‍ നിന്‍െറ രാജ്യത്ത്‌ മൂന്നു ദിവസ 
ത്തേക്കു രോഗങ്ങള്‍ വേണോ? ആലോചിച്ച്‌, 
എന്നെ അയച്ച ദൈവത്തോടു ഞാനെന്തു 
കാര്യമാണു പറയേണ്ടതെന്നു പറയുക.” 

14ദാവീദ്‌ ഗാദിനോടു പറഞ്ഞു, “ഞാന്‍ ശരി 
ക്കും വലിയ കുഴപ്പത്തിലാണ്‌. എന്നാല്‍ ദൈവം 
കാരുണ്യവാനാണ്‌. അതിനാല്‍ ദൈവമെന്നെ 
ശിക്ഷിക്കട്ടെ. മനുഷ്യരാല്‍ ഞാന്‍ ശിക്ഷിക്കപ്പെ 
ടാതിരിക്കട്ടുെ.” 

15അതിനാല്‍ യഹോവ യിസ്ധായേലിലേക്കു 
രോഗങ്ങളയച്ചു. അതു പ്രഭാതം മുതല്‍ ഒരു 
നിര്‍ദ്ദിഷ്ടസമയം വരെ തുടര്‍ന്നു. ദാന്‍ മുതല്‍ 
ബേര്‍ -ശേബ വരെ എഴുപതിനായിരം പേര്‍ 
മരിച്ചു. 4യെരൂശലേം നശിപ്പിക്കാന്‍ ദൂതന്‍ 
അതിനുമേല്‍ തന്‍െറ കരമുയര്‍ത്തി. എന്നാല്‍ 
യഹോവയ്ക്ക്‌ ഈ ദാരുണസംഭവങ്ങളില്‍ മന 
സലിഞ്ഞു. ജനങ്ങളെ കൊന്നുകൊണ്ടിരുന്ന 
ദൂതനോടു യഹോവ പറഞ്ഞു, “മതി! നിന്‍െറ 
കൈ താഴ്ത്തുക.” യെബൂസ്്യനായ അരവ്ന 
യുടെ മെതിക്കളത്തിലായിരുന്നു ദൂത൯ നിന്നിരു 
ന്നത്‌. 


അരവ്നയുടെ മെതിക്കളം ദാവീദ്‌ 
വാങ്ങുന്നു 
17ജനങ്ങളെ വധിച്ച ദൂതനെ ദാവീദ്‌ കണ്ടു. 
ദാവീദ്‌ യഹോവയോടു സംസാരിച്ചു, ദാവീദു 
പറഞ്ഞു, “ഞാന്‍ പാപം ചെയ്തു! എന്നാല്‍ 
ഈ ജനങ്ങള്‍ കുഞ്ഞാടുകളെപ്പോലെ എന്നെ 
അനുഗമിച്ചുവെന്നേയുള്ളൂ. അവര്‍ തെറ്റൊന്നും 
ചെയ്തില്ല. നിന്‍െറ ശിക്ഷ എനിക്കും എന്‍െറ 


338 


പിതാവിന്‍െറ കുടുംബത്തിനും 
യാലും.” 

18ആ ദിവസം ഗാദ്‌ ദാവീദിന്‍െറയടുക്കല്‍ 
വന്നു. ഗാദ്‌ ദാവീദിനോടു പറഞ്ഞു, “യെബൂ 
സ്യനായ അരവ്നയുടെ മെതിക്കളത്തില്‍ 
ചെന്ന്‌ അവിടെ യഹോവയ്ക്കൊരു യാഗപീഠം 
പണിയുക.” 19അതിനാല്‍ ഗാദ്‌ തന്നോടു പറ 
ഞ്ഞുപോലെ തന്നെ ദാവീദു ചെയ്തു. 
യഹോവയാവശ്യപ്പെട്ടത്‌ ദാവീദു ചെയ്തു. 
ദാവീദ്‌ അരവ്നയെ കാണാന്‍ പോയി. 20അര 
വ്നാ നോക്കിയപ്പോള്‍ ദാവീദുരാജാവും ഉദ്യോ 
ഗസ്ഥന്മാരും തന്‍െറയടുത്തേക്കു വരുന്നതു 
കണ്ടു. അരവ്നാ ഇറങ്ങിച്ചെന്ന്‌ നമസ്കരിച്ചു. 
മിഅരവ്നാ ചോദിച്ചു, “എന്തിനാണെന്‍െറ യജ 
മാനനും രാജാവുമായവന്‍ എനന്‍െറയടുത്തേക്കു 
വന്നത്‌?” 

ദാവീദ്‌ മറുപടി പറഞ്ഞു, “നിന്‍െറ മെതി 
ക്കളം വാങ്ങാന്‍. അപ്പോളെനിക്കവിടെ യഹോ 
വയ്ക്കു യാഗപീഠം പണിയാമല്ലോ. അപ്പോള്‍ 
മഹാമാരി നിലയ്ക്കും.” 

2മ2അരവ്നാ ദാവീദിനോടു പറഞ്ഞു, 
“എന്‍െറ യജമാനനായ രാജാവിന്‌ ഒരു ബലി 
ക്കാവശ്യമായതെന്തും എടുക്കാമല്ലോ, ഹോമയാ 
ഗത്തിനായുള്ള പശുക്കളിതാ. വിറകിനായി 
മെതിപ്പലകകളും നുകങ്ങളുമുണ്ട്‌. 23അല്പയോ 
രാജാവേ, ഞാനെല്ലാം അങ്ങയ്ക്കു തരുന്നു!” 
അരവ്നാ രാജാവിനോടു പറഞ്ഞു, “അങ്ങ 
യുടെ ദൈവമാകുന്ന യഹോവ അങ്ങയില്‍ 
സംപ്രീതനാകട്ടെ.” 

24എന്നാല്‍ രാജാവ്‌ അരവ്നയോടു പറഞ്ഞു, 
“വേണ്ട! ഞാന്‍ നിന്നോടു സത്യം പറയട്ടെ, 
ഞാന്‍ നിന്നില്‍നിന്ന്‌ ഒരു വിലയ്ക്ക്‌ ഈ സ്ഥലം 
വാങ്ങും. വില കൊടുക്കാത്തതൊന്നും ഞാന്‍ 
എന്‍െറ ദൈവമാകുന്ന യഹോവയ്ക്കു ഹോമ 
യാഗമര്‍പ്പിക്കില്പ.” 

അങ്ങനെ ദാവീദ്‌ മെതിക്കളവും പശുക്കളെ 
യും അന്‍പതുശേക്കല്‍ വെള്ളികൊടുത്തു വാ 
ങ്ങി. 25അനന്തരം ദാവീദ്‌ അവിടെ യഹോവ 
യ്ക്കൊരു യാഗപീഠം പണിതു. ദാവീദ്‌ ഹോമ 
യാഗങ്ങളും സമാധാനബലികളും അര്‍പ്പിച്ചു. 
തന്‍െറ രാജ്യത്തിനുവേണ്ടി ദാവീദു നടത്തിയ 
പ്രാര്‍ത്ഥന യഹോവ കേട്ടു. യിസ്രായേലില്‍ 
രോഗം പടരുന്നതു യഹോവ അവസാനി 


പ്പിച്ചു. 


എതിരാക്കി 




















339 


1 രാജാക്കന്മാര്‍ 


രാജാവാകാന്‍ അദോനീയാവ്‌ 
ആഗ്രഹിക്കുന്നു 

ദാവീദൂരാജാവിന്‌ വളരെ പ്രായമായി. 

അദ്ദേഹത്തിന്‌ ചൂടു നിലനിര്‍ത്താനായില്ല. 
ഭൃത്യന്മാര്‍ അദ്ദേഹത്തെ പുതപ്പുകൊണ്ടു മൂടി 
യെങ്കിലും അദ്ദേഹത്തിന്‌ അപ്പോഴും തണുക്കു 
ന്നുണ്ടായിരുന്നു. അതിനാല്‍ ഭൃത്യന്മാര്‍ അദ്ദേഹ 
ത്തോടു പറഞ്ഞു, “അങ്ങയെ പരിചരിക്കാന്‍ 
നമുക്കൊരു യുവതിയെ നിയോഗിക്കാം. അവള്‍ 
അങ്ങയോടു ചേര്‍ന്നു കിടന്ന്‌ അങ്ങയ്ക്കു ചൂടു 
പകരും.” 3അതിനാല്‍ ഭൃത്യന്മാര്‍ യിസ്രായേല്‍ 
രാജ്യമെമ്പാടും രാജാവിനു ചൂടുപകരുന്നതിന്‌ 
സുന്ദരിയായ ഒരു യുവതിയെ തെരഞ്ഞു. 
അബീശഗ്‌ എന്നു പേരായ ഒരു പെണ്‍കുട്ടിയെ 
അവര്‍ കണ്ടെത്തി. ശൂനേംകാരിയായിരുന്നു 
അവള്‍. അവര്‍ യുവതിയെ രാജാവിന്‍െറയടു 
ത്തേക്കു കൊണ്ടുവന്നു. പെണ്‍കുട്ടി അതിസൂ 
ന്ദരിയായിരുന്നു. അവള്‍ രാജാവിനെ പരിചരി 
ക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തു. പക്ഷേ 
ദാവീദുരാജാവ്‌ അവളെ പ്രാപിച്ചില്ല. 

ടദാവീദുരാജാവിന്‍െറയും അയാളുടെ ഭാര്യ 
ഹഗ്ലീത്തിന്‍െറയും പുത്രനായിരുന്നു അദോനീ 
യാവ്‌. അദോനീയാവ്‌ വളരെ അഹകങ്കരിക്കു 
കയും താനാണ്‌ പുതിയ രാജാവെന്നു തീരുമാ 
നിക്കുകയും ചെയ്തു. രാജാവാകണമെന്ന്‌ 
അദോനീയാവിനു വളരെ മോഹമുണ്ടായി 
രുന്നു. അതിനാലവ൯ തനിക്കായി ഒരു രഥവും 
കുതിരകളും തയ്യാറാക്കുകയും അമ്പതുപേരെ 
തനിക്കുമുന്പെ ഓടാന്‍ നിയോഗിക്കുകയും ചെ 
യ്തു. അദോനീയാവ്‌ വളരെ സുമുഖനായി 
രുന്നു. തന്‍റ സഹോദരനായ അബ്ശാലോമി 
ന്‍െറ ശേഷം ജനിച്ചവനായിരുന്നു അദോനീ 
യാവ്‌. എന്നാല്‍ ദാവീദുരാജാവ്‌ ഒരിക്കലും 
അദോനീയാവിനെ തിരുത്താന്‍ മുതിര്‍ന്നില്ല. 
ദാവീദ്‌ ഒരിക്കലും അവനോടു, “നീയെന്തിനാ 
ണ്‌ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്‌?” എന്നു 
ചോദിച്ചിട്ടില്ല. 

സെരുയയുടെ പുത്രനായ യോവാബു 
മായും പുരോഹിതനായ അബ്യഠഥാരുമായും 
അദോനീയാവ്‌ സംസാരിച്ചു. അവനെ പൂതിയ 
രാജാവാക്കാന്‍ സഹായിക്കാമെന്ന്‌ അവര്‍ 
വാക്കു കൊടുത്തു. &പക്ഷേ അദോനീയാവി 
നെറ പ്രവൃത്തികള്‍ പലര്‍ക്കും ഇഷ്ടപ്പെട്ടിരു 
ന്നില്ല. അവര്‍ ദാവീദിനോട്‌ തുടര്‍ന്നും കൂറുപു 
ലര്‍ത്തി. പുരോഹിതനായ സാദോക്ക്‌, യഹോ 
യാദയുടെ പുത്രനായ ബെനായാവ്‌, പ്രവാച 
കനായ നാഥാന്‍, ശിമെയി, രേയി, ദാവീദിന്‍െറ 
അംഗരക്ഷകര്‍ എന്നിവരായിരുന്നു അവര്‍. 
അതിനാലവര്‍ അദോനീയാവിനോടു ചേര്‍ 
ന്നില്ല. 9ഒരു ദിവസം ഏന്‍-രോഗേലി നടുത്ത്‌ 
സോഹേലെത്തുപാറയില്‍ അദോനീയാവ്‌ 
ഏതാനും ആടുകളെയും പശുക്കളെയും കൊ 





























ഉദ്യോഗസ്ഥന്മാരെയും അദോനീയാവു ക്ഷണി 
ച്ചു. 14എന്നാല്‍ തന്‍െറ പിതാവിന്‍റെ അംഗര 
ക്ഷകര്‍, സഹോദരന്‍ ശലോമോന്‍, ബെനാ 
യാവ്‌, പ്രവാചകനായ നാഥാന്‍ എന്നിവരെ 
യൊന്നും ക്ഷണിച്ചില്ല. 


നാഥാനും ബത്ത്‌-ശേബയും ശലോമോനു 
വേണ്ടി സംസാരിക്കുന്നു 

1എന്നാല്‍ ഇതു കേട്ട നാഥാന്‍ ശലോമോ 
നെറ അമ്മയായ ബത്ത്‌-ശേബയുടെ അടുത്തേ 
ക്കു പോയി. നാഥാന്‍ അവളോടു ചോദിച്ചു, 
“ഹഗ്ഗീത്തിന്‍െറെ പുത്രനായ അദോനീയാവു 
ചെയ്യുന്നതെന്താണെന്നു നീ കേട്ടില്ലേ? അവന്‍ 
തന്നെത്തന്നെ രാജാവാക്കുന്നു. നമ്മുടെ യജമാ 
നനായ ദാവീദിനാകട്ടെ ഇതൊന്നും അറിയാ 
നും വയ്യ. 1നിന്‍െറയും നിന്‍െറ പുത്രന്‍ ശലോ 
മോന്‍െറയും ജീവിതം അപകടത്തിലാകും. 
എന്നാല്‍ സ്വയം രക്ഷപ്പെടാന്‍ നിങ്ങളെന്തു 
ചെയ്യണമെന്നു ഞാ൯ പറഞ്ഞുതരാം. 13ദാവീദു 
രാജാവിന്‍െറ അടുത്തു ചെന്ന്‌ അവനോടു 
പറയുക, “എന്‍െറ യജമാനനും രാജാവുമായ 
വനേ, അങ്ങ്‌ എന്നോടൊരു വാഗ്ദാനം 
ചെയ്തിരുന്നു. അങ്ങയ്ക്കുശേഷം എന്‍െറ 
പുത്രന്‍ ശലോമോന്‍ രാജാവാകുമെന്ന്‌ അങ്ങു 
വാഗ്ദാനം ചെയ്തിരുന്നു. പിന്നെ എന്തു കൊ 
ണ്ടാണ്‌ അദോനീയാവ്‌ പുതിയ രാജാവാകു 
ന്നത്‌?" 14അനന്തരം നീയും അദ്ദേഹവുമായി 
സംസാരിച്ചുകൊണ്ടു നില്‍ക്കവേ ഞാന്‍ കടന്നു 
വരാം. നീ പോയശേഷം ഉണ്ടായകാര്യങ്ങള്‍ 
ഞാന്‍ അദ്ദേഹത്തോടു പറയാം. നീ പറഞ്ഞതു 
സത്യമാണെന്നു തെളിയിക്കുന്നതായിരിക്കും 
അത്‌.” 

15അതിനാല്‍ രാജാവിനെ കാണാന്‍ ബത്ത്‌- 
ശേബ അദ്ദേഹത്തിന്‍െറ കിടപ്പറയിലേക്കു 
പോയി. രാജാവിനു വളരെ പ്രായമായിരുന്നു. 
ശൂനേംകാരിയായ അബീശഗ്‌ അദ്ദേഹത്തെ 
അവിടെ പരിചരിക്കുന്നുണ്ടായിരുന്നു. 1ബത്ത്‌- 
ശേബ രാജാവിനു മുമ്പില്‍ നമസ്കരിച്ചു. 
രാജാവു ചോദിച്ചു, “ഞാന്‍ നിനക്കുവേണ്ടി 
എന്താണു ചെയ്യേണ്ടത്‌?” 

17ബത്ത്‌്-ശേബ മറുപടി പറഞ്ഞു, “പ്രഭോ, 
അങ്ങ്‌ അങ്ങയുടെ ദൈവമായ യഹോവയുടെ 
നാമത്തില്‍ എന്നോട്‌ ഒരു വാഗ്ദാനം ചെയ്തി 
രുന്നു. അങ്ങു പറഞ്ഞു, “നിന്‍െറ പുത്രനായ 
ശലോമോന്‍ എനിക്കു ശേഷം പുതിയ രാജാവാ 
കും. എന്‍െറ സിംഹാസനത്തില്‍ ശലോമോന്‍ 
ഇരിക്കും.” 18എന്നാലിപ്പോള്‍ അങ്ങറിയാതെ 
അദോനീയാവ്‌ സ്വയം രാജാവാകുകയാണ്‌. 
19അദോനീയാവ്‌ ഒരു വലിയ സമാധാനസദ്യ 
നടത്തുന്നു. അവന്‍ സമാധാനബലിയ്ക്കായി 
അനേകം പശുക്കളെയും നല്ല ആടുകളെയും 
കൊന്നു. അങ്ങയുടെ മുഴുവന്‍ പുത്രന്മാരെയും 














ഴുത്തകിടാങ്ങളെയും ബലിയര്‍പ്പിച്ചു. ദാവീദു 
രാജാവിന്‍െറ മറ്റു പുത്രന്മാരായ തന്‍െറ 
സഹോദരന്മാരെയും യെഹൂദയിലെ മുഴുവന്‍ 


പുരോഹിതനായ അബ്യഠാഥാരിനെയും സൈ 
ന്യാധിപനായ യോവാബിനെയും അദോനീ 
യാവ്‌ ക്ഷണിച്ചു. പക്ഷേ അവന്‍ അങ്ങയുടെ 


1 രാജാക്കന്മാര്‍ 1:20-44 


വിശ്വസ്ത പുത്രനായ ശലോമോനെ ക്ഷണി 
ചില്ല. 22എന്‍റെറ യജമാനനായ രാജാവേ, 
അങ്ങയെ ഇപ്പോള്‍ യിസ്രായേല്‍ജനത മുഴു 
വന്‍ നിരീക്ഷിക്കുകയാണ്‌. അടുത്ത രാജാവാരാ 
ണെന്ന അങ്ങയുടെ തീരുമാനം കാത്തിരിക്കുക 
യാണ്‌ അവര്‍. 21അങ്ങു മരിക്കും മുമ്പ്‌ എന്തെ 
ങ്കിലും ചെയ്യണം. അങ്ങ്‌ അങ്ങനെ ചെയ്യാ 
തിരുന്നാല്‍ അങ്ങയെ പിതാക്കന്മാരോടൊച്പം 
സംസ്കരിച്ചു കഴിയുമ്പോള്‍ ഞാനും ശലോ 
മോനും കുറ്റക്കാരാണെന്ന്‌ അവര്‍ പറയും.” 

മാബത്ത്‌-ശേബ രാജാവുമായി സംസാരിച്ചു 
കൊണ്ടിരിക്കവേ പ്രവാചകനായ നാഥാന്‍ 
ആദ്ദേഹത്തെ കാണാന്‍ വന്നു. 23പരിചാരക 
ന്മാര്‍ രാജാവിനോടു പറഞ്ഞു, പ്രവാചകനായ 
നാഥാന്‍ വന്നിരിക്കുന്നു.” അങ്ങനെ നാഥാന്‍ 
രാജാവിനോടു സംസാരിക്കാന്‍ അകത്തേക്കു 
കയറി. നാഥാന്‍ രാജാവിന്‍െറ മുമ്പില്‍ നമസ്ക 
രിച്ചു. അനന്തരം നാഥാന്‍ പറഞ്ഞു, “എന്‍െറ 
യജമാനനും രാജാവുമായവനേ, അങ്ങയ്ക്കു 
ശേഷം അദോനീയാവ്‌ ആയിരിക്കും അടുത്ത 
രാജാവെന്ന്‌ അങ്ങ്‌ പ്രഖ്യാപിച്ചുവോ? അദോ 
നീയാവ്‌ ജനങ്ങളെ ഇനി ഭരിക്കുമെന്ന്‌ അങ്ങു 
നിശ്ചയിച്ചുവോ? കാരണം, ഇന്ന്‌ അവന്‍ 
താഴ്വരയിലേക്കു അനേകം പശുക്കളെയും 
മികച്ച ആടുകളെയും സമാധാനബലിയായി 
അര്‍പ്പിക്കാന്‍ പോയിരിക്കുന്നു. അങ്ങയുടെ 
മുഴുവന്‍ പുത്രന്മാരെയും സൈന്യാധിപന്മാ 
രെയും പുരോഹിതനായ അബ്യാഥാരിനെയും 
അവന്‍ ക്ഷണിക്കുകയും ചെയ്തിരിക്കുന്നു. 
അവരിപ്പോള്‍ അവനോടൊപ്പം തിന്നുകയും 
കുടിക്കുകയുമാണ്‌. “അദോനീയാരാജാവ്‌ 
നീണാള്‍ വാഴട്ടെ!” എന്നവര്‍ പറയുന്നുമുണ്ട്‌. 
2%പക്ഷേ എന്നെയോ പുരോഹിതനായ സാദോ 
ക്കിനെയോ യഹോയാദയുടെ പുത്രന്‍ ബെനാ 
യാവിനെയോ അങ്ങയുടെ പുത്രന്‍ ശലോമോ 
നെയോ ക്ഷണിച്ചില്ല. 7 എന്റെ യജമാനനും 
രാജാവുമായവനേ ഞങ്ങളോടു പറയാതെ 
യാണോ അങ്ങിതു ചെയ്തത്‌? ദയവായി പറ 
യൂ, അങ്ങയ്ക്കുശേഷം ആരായിരിക്കും പുതിയ 
രാജാവ്‌?” 

അപ്പോള്‍ ദാവീദുരാജാവു പറഞ്ഞു, “ബ 
ത്ത്-ശേബയോടു വരാന്‍ പറയൂ!” അതിനാല്‍ 
ബത്ത്‌്-ശേബ രാജാവിന്‍െറ മുമ്പില്‍ വന്നു. 
29അപ്പോള്‍ രാജാവ്‌ ഒരു വാഗ്ദാനം ചെയ്തു, 
“എന്നെ എല്ലാ അപകടങ്ങളില്‍നിന്നും യഹോ 

















340 


നാഥാന്‍, യഹോയാദയുടെ പുത്രനായ ബെനാ 
യാവ്‌ എന്നിവരോട്‌ കയറിവരാന്‍ പറയുക.” 
അതിനാല്‍ മൂവരും രാജാവിനെ കാണാന്‍ കയ 
റിവന്നു. 33അനന്തരം രാജാവ്‌ അവരോടു പറ 
ഞ്ഞു, “എന്‍െറ ഉദ്യോഗസ്ഥന്മാരെ നിന്‍െറ 
കൂടെ കൊണ്ടുപോവുക. എന്‍െറ പുത്രനായ 
ശലോമോനെ എന്‍െറ കോവര്‍കഴുതയുടെ 
പുറത്തിരുത്തി ഗീഹോന്‍ഉറവയിലേക്കു കൊ 
ണ്ടുപോവുക. 34അവിടെ, പുരോഹിതനായ 
സാദോക്കും പ്രവാചകനായ നാഥാനും അവ 
നെ യിസ്രായേലിന്‍െറ പൂതിയ രാജാവായി 
അഭിഷേകം ചെയ്യണം. കാഹളം വിളിച്ച്‌, ഇതാ 
ണ്‌ പൂതിയ രാജാവായ ശലോമോന്‍!” എന്ന്‌ 
പ്രഖ്യാപിക്കുക. 35എന്നിട്ട അവനോടൊപ്പം 
ഇങ്ങോട്ടു മടങ്ങിവരിക. ശലോമോന്‍ എന്‍െറ 
സിംഹാസനത്തിലിരിക്കുകയും എന്‍െറ സ്ഥാ 
നത്തു രാജാവാകുകയും വേണം. യിസ്രായേലി 
നന്‍െറയും യെഹൂദയുടെയും രാജാവായി ശലോ 
മോനെ ഞാന്‍ തെരഞ്ഞെടുത്തു.” 
3യേഹോയാദയുടെ പുത്രനായ ബെനായാവ്‌ 
രാജാവിനോടു മറുപടി പറഞ്ഞു, “ആമേന്‍! 
എന്റെറ യജമാനനായ രാജാവിന്‍റെ ദൈവ 
മായ യഹോവ ഈ വാക്കുകള്‍ അംഗീകരിക്കട്ടെ. 
37എന്‍െറ യജമാനനും രാജാവുമായവനേ, യ 
ഹോവ അങ്ങയോടൊപ്പമാണ്‌. ഇനി യഹോവ 
ശലോമോനോടൊപ്പവുമുണ്ടാകുമെന്ന്‌ ഞാന്‍ 
കരുതുന്നു! എന്‍റെ യജമാനനും രാജാവു 
മായവനേ, ശലോമോന്‍രാജാവിന്‍െറ രാജ്യം 
വളര്‍ന്ന്‌ അങ്ങയുടെ രാജ്യത്തേക്കാളും വലുതും 
ശക്തവുമാകുമെന്നാണെനെെറ പ്രതീക്ഷ.” 
38അതിനാല്‍ സാദോക്ക്‌, നാഥാന്‍, ബെനാ 
യാവ്‌, രാജാവിന്‍െറ ഉദ്യോഗസ്ഥന്മാര്‍ എന്നി 
വര്‍ ദാവീദുരാജാവിനെ അനുസരിച്ചു. അവര്‍ 
ശലോമോനെ രാജാവിന്‍െറ കോവര്‍കഴുത 
യുടെ പുറത്തു കയറ്റി ഗീഹോ൯ഉറവയിലേക്കു 
പോയി. 39പുരോഹിതനായ സാദോക്ക്‌ വിശു 
ദ്ധകൂടാരത്തില്‍നിന്നുള്ള തൈലവും കരുതിയി 
രുന്നു. അവന്‍ രാജാവാണെന്നു കാണിക്കാന്‍ 
സാദോക്ക്‌ തൈലം ശലോമോന്‍റെ തലയില്‍ 
ഒഴിച്ചു. അവര്‍ കാഹളം മുഴക്കുകയും “ശലോ 
മോന്‍്രാജാവ്‌ നീണാള്‍ വാഴട്ടെ!” എന്നുറക്കെ 
ആര്‍ക്കുകയും ചെയ്തു. 40അനന്തരം അവരെ 
ല്ലാം ശലോമോനോടൊപ്പം നഗരത്തിലേക്കു 
വന്നു. അവര്‍ പുല്ലാങ്കുഴലുകള്‍ വായിക്കുന്നു 
ണ്ടായിരുന്നു. അവര്‍ വളരെ ആഹ്ളാദ ചിത്തരും 


























വയായ ദൈവം രക്ഷിച്ചു. യഹോവ ജീവിക്കു 
മ്പോലെ സത്യമായും ഞാന്‍ വാഗ്ദാനം ചെയ്യു 
ന്നു, യിസ്രായേലിന്‍റെ ദൈവമാകുന്ന 
യഹോവയുടെ മഹാശക്തിയാല്‍ മുമ്പ്‌ ഞാന്‍ 
നിനക്കു വാഗ്ദാനം ചെയ്തകാര്യം ഞാനിന്നു 
ചെയ്യും. നിന്‍െറ പുത്രന്‍ എനിക്കുശേഷം രാജാ 
വാകുമെന്നാണ്‌ ഞാന്‍ വാഗ്ദാനം ചെയ്തത്‌. 
എനിക്കുശേഷം എന്‍െറ സിംഹാസനത്തില്‍ 
അവന്‍ എന്‍െറ സ്ഥാനത്തിരിക്കുമെന്നും ഞാന്‍ 
വാഗ്ദാനം ചെയ്തിരുന്നു. എന്‍െറ വാഗ്ദാനം 
ഞാന്‍ പാലിക്കും.” 

31അപ്പോള്‍ ബത്ത്‌-ശേബ രാജാവിനു മു 
മ്പില്‍ നിലത്തു നമസ്കരിച്ചു. അവള്‍ പറ 
ഞ്ഞു, “ദാവീദുരാജാവ്‌ നീണാള്‍ വാഴട്ടെ!” 








പൂതിയ രാജാവായി ശലോമോന്‍ 
തെരഞ്ഞെടുക്കപ്പെടുന്നു 
32അപ്പോള്‍ ദാവീദുരാജാവു പറഞ്ഞു, “പു 
രോഹിതനായ സാദോക്ക്‌, പ്രവാചകനായ 


വികാരാവേശിതരുമായിരുന്നു. നിലം വിറയ്ക്കു 
ന്നത്ര ശബ്ദം അവരുണ്ടാക്കിയിരുന്നു. 

4അതേസമയം അദോനീയാവും അവന്‍െറ 
അതിഥികളും സദ്യ അവസാനി പ്പിച്ചതേയുള്ളു; 
അവര്‍ കാഹളത്തില്‍നി ന്നുള്ള ശബ്ദം കേട്ടു. 
യോവാബു ചോദിച്ചു, “എന്താണ്‌ ആ ശബ്ദം? 
നഗരത്തിലെന്താണു സംഭവിക്കുന്നത്‌?” 

യോവാബ്‌ സംസാരിച്ചുകൊണ്ടിരിക്കവേ 
പുരോഹിതനായ അബ്യഠഥാരിന്‍െറ പുത്രന്‍ 
യോനാഥാ൯ അവിടെയെത്തി. അദോനീ 
യാവു പറഞ്ഞു, “വരൂ! നീ നല്ലവനാണ്‌. അതി 
നാല്‍ നീയെനിക്കു നല്ല വാര്‍ത്തയായിരിക്കും 
കൊണ്ടു വരുന്നത്‌.” 

43എന്നാല്‍ യോനാഥാ൯ മറുപടി പറഞ്ഞു, 
“അല്ല! ഇത്‌ അങ്ങയ്ക്കു ഒരു സദ്വാര്‍ത്തയല്ല! 
ദാവീദുരാജാവ്‌ ശലോമോനെ പുതിയ രാജാ 
വാക്കിയിരിക്കുന്നു. 4്ദാവീദുരാജാവ്‌ സാദോക്ക്‌ 
എന്ന പുരോഹിതനേയും പ്രവാചകനായ 
നാഥാനെയും യഹോയാദയുടെ പുത്രന്‍ 











341 


ബെനായാവിനെയും രാജാവിന്‍െറ മുഴുവന്‍ 
ഉദ്യോഗസ്ഥന്മാരെയും അവനോടൊപ്പമയച്ചു. 
അവര്‍ ശലോമോനെ രാജാവിന്‍റെ കോവര്‍ 
കഴുതയുടെ പുറത്തിരുത്തി. 45അനന്തരം പുരോ 
ഹിതനായ സാദോക്കും പ്രവാചകനായ നാഥാ 
നും ശലോമോനെ ഗീഹോന്‍ഉറവയില്‍വച്ച്‌ 
അഭിഷേകം ചെയ്തു. അനന്തരം അവര്‍ നഗര 
ത്തിലേക്കു പോയി. ജനങ്ങള്‍ അവരെ പിന്തുട 
രുകയും നഗരം ഇപ്പോള്‍ സന്തോഷത്തിലാ 
വുകയും ചെയ്തിരിക്കുന്നു. അതിന്‍െറ ശബ്ദ 
മാണ്‌ അങ്ങു കേട്ടത്‌. 4ശലോമോന്‍ ഇപ്പോള്‍ 
രാജാവിന്‍െറ സിംഹാസനത്തില്‍ ഇരിക്കുക 
യാണ്‌. 4"രാജാവിന്‍റെറ മുഴുവന്‍ ഉദ്യോഗസ്ഥ 
ന്മാരും ഇപ്പോള്‍ ദാവീദുരാജാവിനെ അഭിനന്ദി 
ക്കുകയാണ്‌. അവര്‍ പറയുന്നു, 'ദാവീദുരാ 
ജാവേ, അങ്ങു മഹാനായ രാജാവാകുന്നു! അങ്ങ 
യുടെ ദൈവം ശലോമോനെയും ഒരു മഹാരാജാ 
വാക്കണമെന്നു ഞങ്ങള്‍ പ്രാര്‍ത്ഥിക്കുന്നു! അങ്ങ 
യുടെ ദൈവം ശലോമോനെ അങ്ങയെക്കാളും 
കീര്‍ത്തിമാനാക്കട്ടെ! അവന്‍െറ രാജ്യം അങ്ങയു 
ടേതിനെക്കാള്‍ മഹത്തരമാകട്ടെ!” 48ഇതു കേട്ട 
ദാവീദുരാജാവ്‌ കട്ടിലില്‍ കിടന്നു, തന്നെ നമ 
സ്കരിച്ചു. അദ്ദേഹം പറഞ്ഞു, “എന്‍െറ പുത്ര 
ന്മാരിലൊരുവനെ രാജാവാക്കുകയും അതു 
കാണുന്നതിനു ജീവിക്കാന്‍ എന്നെ അനുവദി 
ക്കുകയും ചെയ്ത യിസന്രായേലിന്‍െറ ദൈവമാ 
കുന്ന യഹോവ വാഴ്ത്തപ്പെടട്ടെ.” 

49അദോനീയാവിന്‍്െറ അതിഥികള്‍ എല്ലാ 
വരും വല്ലാതെ ഭയക്കുകയും വളരെ വേഗം 
അവര്‍ അവിടം വിടുകയും ചെയ്തു. 5അദോ 
നീയാവും ശലോമോനെ ഭയന്നു. അതിനാല്‍ 
അവന്‍ യാഗപീഠത്തിലേക്കു പോവുകയും 
അതിന്‍െറ കൊമ്പുകളില്‍ പിടിക്കുകയും “ചെ 
യ്തു. 51അപ്പ്പോള്‍ ആരോ ഒരാള്‍ ശലോമോ 
നോടു പറഞ്ഞു, “അദോനീയാവ്‌ അങ്ങയെ 
ഭയക്കുന്നു ശലോമോന്‍രാജാവേ. അദോനീ 
യാവ്‌ വിശുദ്ധകൂടാരത്തില്‍ യാഗപീഠത്തിനന്‍െറ 
കൊമ്പുകളില്‍ പിടിച്ചു നില്‍ക്കുന്നു. അവന്‍ 
അവിടം വിട്ടുപോകാന്‍ വിസമ്മതിക്കുന്ന. 
അദോനീയാവു പറയുന്നു, “ശലോമോന്‍ രാജാ 
വ്‌ എന്നെ വധിക്കുകയില്ലെന്ന്‌ വാഗ്ദാനം ചെ 
യാന്‍ അദ്ദേഹത്തോടു പറയുക.” 

അപ്പോള്‍ ശലോമോന്‍ പറഞ്ഞു, “അവന്‍ 
നല്ലവനെന്നു തെളിയിച്ചാല്‍ അവന്‍െറ ഒരു 
മുടിക്കുപോലും ദോഷം സംഭവിക്കുകയില്ല. 
എന്നാല്‍ എന്തെങ്കിലും തെറ്റു ചെയ്താല്‍ 
അവന്‍ വധിക്കപ്പെടും.” 5ടഅനന്തരം അദോനീ 
യാവിനെ കൊണ്ടുവരാന്‍ ശലോമോന്‍രാജാവ്‌ 
ചിലരെ അയച്ചു. അവര്‍ അദോനീയാവിനെ 
ശലോമോന്‍രാജാവിന്‍െറയടുക്കല്‍ കൊണ്ടു 


























1 രാജാക്കന്മാര്‍ 1:45-2:12 


ചെയ്തു. “എല്ലാ മനുഷ്യരെയുംപോലെ 
ഞാനും മരിക്കാറായി. എന്നാല്‍ നീവളര്‍ന്ന്‌ 
ശക്തനായ ഒരു മനുഷ്യനാകുകയാണ്‌. 3ഇനി 
നിന്‍െറ ദൈവമാകുന്ന യഹോവയുടെ നിയ 
മങ്ങള്‍ ശ്രദ്ധയോടെ അനുസരിക്കുക. അവന്‍െറ 
നിയമങ്ങളും കല്പനകളും തീരുമാനങ്ങളും കരാ 
റുകളും ശ്രദ്ധയോടെ അനുസരിക്കുക. മോശെ 
യുടെ നിയമങ്ങളില്‍ എഴുതിയിരിക്കുന്നതെല്ലാം 
അനുസരിക്കുക. അങ്ങനെ ചെയ്താല്‍ നീ 
പോകുന്നിടങ്ങളിലൊക്കെ എല്ലാ പ്രവൃത്തിക 
ളിലും വിജയം വരിക്കും. “നീ യഹോവയെ 
അനുസരിച്ചാല്‍ എന്നെപ്പുറ്റിയുള്ള വാഗ്ദാനം 
യഹോവ പാലിക്കും. യഹോവ പറഞ്ഞു, “ഞാ 
നവരോടു പറയുന്ന വഴിയേ നിന്‍െറ പുത്ര 
ന്മാര്‍ ജീവിച്ചാല്‍, പൂര്‍ണ്ണമനസ്സോടെ ആത്മാര്‍ 
ത്ഥമായി അനുസരിച്ചാല്‍ നിന്‍െറ കുടുംബ 
ത്തില്‍നിന്നുള്ളവനായിരിക്കും എക്കാലവും 
യിസന്രായേല്‍രാജാവ്‌.”” 

ദാവീദ്‌ ഇത്രകൂടി പറഞ്ഞു, “സെരുയയുടെ 
പുത്രനായ യോവാബ്‌ എന്നോടു ചെയ്തത്‌ 
ഓര്‍മ്മിക്കുക. യിന്രായേല്‍സേനയുടെ രണ്ടു 
നായകന്മാരെ അവന്‍ വധിച്ചു. നേരിന്‍െറ 
പുത്രനായ അബ്നേരിനെയും യേഥെരിന്‍െറ 
പുത്രനായ അമാസയെയും അവന്‍ വധിച്ചു. 
സമാധാനകാലത്താണ്‌ അവന്‍ ഇവരെ വധിച്ച 
തെന്നും ഓര്‍മ്മിക്കുക! ഇവരുടെ രക്തം അവന്‍െറ 
അരപ്പട്ടയിലും പട്ടാളച്ചെരുപ്പിലും തെറിച്ചു 
വീണു. ഞാനവനെ ശിക്ഷിക്കേണ്ടതായിരുന്നു. 
പക്ഷേ നീയാണിപ്പോള്‍ രാജാവ്‌. അതിനാല്‍ 
ഏറ്റവും വിവേകത്തോടെ അവനെ ശിക്ഷി 
ക്കുക. പക്ഷേ അവന്‍ കൊല്ലപ്പെട്ടുവെന്ന്‌ നീ 
ഉറപ്പാക്കണം. അവന്‍ വാര്‍ദ്ധക്യം മൂലം സമാധാ 
നത്തോടെ മരിക്കാന്‍ അനുവദിക്കരുത്‌! 

“ഗിലെയാദിലെ ബര്‍സില്ലായിയുടെ കുട്ടി 
കളോട്‌ ദയ കാട്ടുക. അവര്‍ നിന്‍െറ സുഹൃത്തു 
ക്കളായിരിക്കുകയും നിന്‍െറ മേശമേല്‍ ഭക്ഷിക്കു 
കയും ചെയ്യട്ടെ. നിന്‍െറ സഹോദരന്‍ അബ്ശാ 
ലോമിന്‍െറയടുക്കല്‍നിന്നും ഓടിപ്പോയപ്പോള്‍ 
അവര്‍ എന്നെ സഹായിച്ചിരുന്നു. 

8“ഗെരയുടെ പുത്രന്‍ ശിമെയി ഇവിടെയൊ 
ക്കെയുണ്ടെന്നുള്ളതും ഓര്‍മ്മിക്കുക. ബഹൂരീമില്‍ 
ബെന്യാമീന്‍ഗോത്രക്കാരനാണവന്‍. മഹനയീ 
മിലേക്കു ഞാന്‍ Bei as ാള്‍ അവന്‍ എ 
ന്നെ വളരെ ശക്തമായി ശപിച്ചതും ഓര്‍മ്മി 
ക്കുക. അനന്തരം അവന്‍ യോര്‍ദ്ദാ൯നദിയില്‍ 
എന്നെ കാണാന്‍ ഇറങ്ങിവന്നു. ഞാന്‍ അവ 
നോട്‌ ഒരു വാഗ്ദാനം ചെയ്തു. ശിമെയിയെ 
ഞാന്‍ വധിക്കില്ലെന്ന്‌ യഹോവയുടെ സമക്ഷ 
ത്തില്‍ ഞാന്‍ വാഗ്ദാനം ചെയ്തു. ഇനി നീ 
അവനെ ശിക്ഷിക്കാതെ വിടരുത്‌. നീയൊരു 



































വന്നു. അദോനീയാവ്‌ ശലോമോന്‍രാജാവി 
ന്‍െറ മുമ്പില്‍വന്ന്‌ നമസ്കരിച്ചു. അപ്പോള്‍ 
ശലോമോന്‍രാജാവു പറഞ്ഞു, “വീട്ടിലേക്കു 
പൊയ്ക്കോളൂ.” 





ദാവീദുരാജാവ്‌ മരിക്കുന്നു 
ദാവീദിന്‍റെ മരണസമയമടുത്തു. അതി 
നാല്‍ ദാവീദ്‌ ശലോമോനോടു സംസാ 
രിക്കുകയും അവനോട്‌ ഇങ്ങനെ പറയുകയും 





യാഗപീഠത്തിന്‍െറ കൊമ്പുകളില്‍ പിടിക്കുക 
അവന്‍ ദയയാചിക്കുകയാണെന്ന്‌ ഇതു കാണി 
ക്കുന്നു. ഒരാള്‍ വിശുദ്ധസ്ഥലത്തേക്കോടിച്ചെല്പു 
കയും ബലിപീഠത്തിനന്‍െറ മൂലകളില്‍ പിടിക്കുകയും 
ചെയ്താല്‍ അയാള്‍ ശിക്ഷിക്കപ്പെടരു തെന്ന്‌ നിയമം 
പറയുന്നു. 





വിവേകശാലിയാണ്‌. അവനോടെന്തു ചെയ്യണ 
മെന്ന്‌ നിനക്കറിയാം. പക്ഷേ അവന്‍ വാര്‍ദ്ധക്യ 
ത്തില്‍ സമാധാനത്തോടെ മരിക്കാന്‍ അനുവദി 
ക്കരുത്‌.” 10അനന്തരം ദാവീദ്‌ മരണമടഞ്ഞു. 
ദാവീദിന്‍റെ നഗരത്തില്‍ അവന്‍ സംസ്കരിക്ക 
പെട്ടു. ദാവീദ്‌ നാല്പതുവര്‍ഷം യിസ്രായേല്‍ 
ഭരിച്ചു. ഏഴു വര്‍ഷം ഹെബ്രോനിലും മുപ്പത്തി 
മൂന്നു വര്‍ഷം യെരൂശലേമിലും ആണ്‌ അദ്ദേഹം 
ഭരണം നടത്തിയത്‌. 


ശലോമോന്‍ തന്‍െറ രാജ്യത്തിന്‍െറ 
നിയന്ത്രണമേറ്റെടുക്കുന്നു 
ഇപ്പോള്‍ ശലോമോനാണ്‌ രാജാവ്‌. അവന്‍ 
തന്‍െറ പിതാവായ ദാവീദിന്‍റെ സിംഹാസന 


1 രാജാക്കന്മാര്‍ 2:13-33 


ത്തിലിരുന്നു. അവന്‌ തന്‍െറ രാജ്യത്തിന്‍െറ 
പൂര്‍ണ്ണനിയന്ത്രണമുണ്ടായിരുന്നു. 

13അനന്തരം ഹഗ്ഗീത്തിനന്‍െറെ പുത്രനായ 
അദോനീയാവ്‌ ശലോമോനന്‍െറ അമ്മയായ 
ബത്ത്‌-ശേബയുടെ അടുത്തേക്കു പോയി. 
ബത്ത്‌-ശേബ അവനോടു ചോദിച്ചു, “നീ സമാ 
ധാനത്തോടെയാണോ വരുന്നത്‌?” അദോനീ 
യാവ്‌ മറുപടി പറഞ്ഞു, “അതേ, ഇതൊരു 
സമാധാന സന്ദര്‍ശനമാണ്‌, 14എനിക്ക്‌ ചിലതു 
പറയാനുണ്ട്‌.” 

ബത്ത്‌-ശേബ പറഞ്ഞു, “എങ്കില്‍ പറയൂ.” 

15അദോനീയാവു പറഞ്ഞു, “ഒരു കാലത്ത്‌ 
രാജ്യം എന്‍െറ സ്വന്തമായിരുന്നുവെന്ന്‌ ഓര്‍മ്മി 
ക്കുക. ഞാനാണവരുടെ രാജാവെന്ന്‌ യിസ്്രാ 
യേല്‍ജനത മുഴുവന്‍ കരുതിയിരുന്നു. എന്നാല്‍ 
കാര്യങ്ങള്‍ മാറി. ഇപ്പോള്‍ എന്‍റ സഹോദര 
നാണു രാജാവ്‌. യഹോവ അവനെ രാജാവാ 
കാന്‍ തെരഞ്ഞെടുത്തു. 1അതിനാല്‍ ഞാനി 
പ്പോള്‍ ഒരു കാര്യം അപേക്ഷിക്കുന്നു. ദയവായി 
അത്‌ നിഷേധിക്കരുതേ.” ബത്ത്‌-ശേബ മറുപടി 
പറഞ്ഞു, “നിനക്കെന്താണു വേണ്ടത്‌?” 

17അദോനീയാവു പറഞ്ഞു, “അവിടുത്തെ 
അഭ്യര്‍ത്ഥനകളില്‍ ഒന്നും ശലോമോന്‍രാജാവി 
പ്പോള്‍ നിഷേധിക്കില്ല. അതിനാല്‍, ശൂനേം 
കാരിയായ അബീശഗിനെ എനിക്കു വിവാഹം 
കഴിച്ചു തരാന്‍ അവനോടാവശ്യപ്പെട്ടാലും.” 

18അപ്പോള്‍ ബത്ത്‌-ശേബ പറഞ്ഞു, “കൊ 
ളാം. നിനക്കുവേണ്ടി ഞാന്‍ രാജാവുമായി 
സംസാരിക്കാം.” 

19അതിനാല്‍ ബത്ത്‌-ശേബ അവനുവേണ്ടി 
രാജാവുമായി സംസാരിക്കാന്‍ പോയി. ശലോ 














342 


ദാവീദിന്‍റെ സിംഹാസനം അവന്‍ എനിക്കു 
നല്‍കി. യഹോവ തനെെറ വാക്കുപാലിക്കുകയും 
രാജ്യം എനിക്കും എന്‍െറ കുടുംബത്തിനുമായി 
നല്‍കുകയും ചെയ്തു. ഇപ്പോള്‍ യഹോവ 
ജീവിക്കുമ്പോലെ സത്യമായും അദോനീയാവ്‌ 
ഇന്നു വധിക്കപ്പെടുമെന്ന്‌ ഞാന്‍ പ്രതിജ്ഞ 
ചെയ്യുന്നു!” 

2ടശലോമോന്‍രാജാവ്‌ ബെനായാവിനു 
കല്പന നല്‍കി. ബെനായാവ്‌ പോയി അദോനീ 
യാവിനെ വധിച്ചു. 

2അനന്തരം ശലോമോന്‍രാജാവ്‌ പുരോഹി 
തനായ അബ്യാഥാരിനോടു പറഞ്ഞു, “ഞാന്‍ 
നിന്നെ കൊല്ലേണ്ടതാണ്‌. പക്ഷേ നിന്നെ നിന്‍ 
ജന്മനാടായ അനാഫോത്തിലേക്കു ഞാന്‍ അയ 
യ്ക്കുന്നു. എന്‍െറ പിതാവായ ദാവീദിനോ 
ടൊപ്പം നടന്നപ്പോള്‍ വിശുദ്ധപെട്ടകം ചുമ 
ക്കാന്‍ നീ സഹായിച്ചതിനാല്‍ ഞാന്‍ നിന്നെ 
വധിക്കുന്നില്ല. മാത്രവുമല്ല എന്‍െറ പിതാവി 
ന്‍െറ കഷ്ടകാലം മുഴുവന്‍ നീ അദ്ദേഹവു 
മായി പങ്കുവയ്ക്കുകയും ചെയ്തു.” 27അതി 
നാല്‍ ശലോമോന്‍ അബ്യാഥാരിനെ യഹോവ 
യൂടെ പുരോഹിതസ്ഥാനത്തുനിന്നും നീക്കി. 
ഏലിയേയും കുടുംബത്തെയും പറ്റി ശീലോ 
വില്‍വച്ച്‌ യഹോവ പറഞ്ഞതുപോലെ തന്നെ 
യാണ്‌ അതു സംഭവിച്ചത്‌. അബ്യാഥാര്‍ ഏലി 
യുടെ കുടുംബക്കാരനായിരുന്നു. 

ഇക്കാര്യങ്ങള്‍ കേട്ടപ്പോള്‍ യോവാബിനു 
ഭയമായി. യോവാബ്‌ അബ്ശാലോമിനെയല്ല 
അദോനീയാവിനെ ആയിരുന്നു പിന്തുണച്ചിരു 
ന്നത്‌. യോവാബ്‌ യഹോവയുടെ കൂടാരത്തി 
ലേക്കു പോയി യാഗപീഠത്തില്‍ പിടിച്ചു. 



































മോന്‍രാജാവ്‌ അവളെ കാണുകയും എഴുന്നേറ്റ്‌ 
നില്‍ക്കുകയും ചെയ്തു. അനന്തരം അവന്‍ 
അവളുടെ മുമ്പില്‍ നമസ്കരിക്കുകയും സിംഹാ 
സനത്തില്‍ ഇരിക്കുകയും ചെയ്തു. തന്‍െറ 
മാതാവിനായി മറ്റൊരു സിംഹാസനം കൊണ്ടു 
വരാന്‍ അവന്‍ ഭൃത്യന്മാരോടാവശ്യപ്പെട്ടു. അന 
ന്തരം അവള്‍ അവന്‍െറ വലതുവശത്തിരുന്നു. 

2)ബത്ത്‌ -ശേബ അവനോടു പറഞ്ഞു, 
“ഞാന്‍ നിന്നോട്‌ വളരെ ചെറിയ ഒരു സംഗതി 
ആവശ്യപ്പെടുന്നു. ദയവായി അതു നിരസിക്ക 
രുത്‌.” 

രാജാവ്‌ മറുപടി പറഞ്ഞു, “അമ്മേ, എന്തു 
വേണമെങ്കിലും ആവശ്യപ്പെട്ടുകൊള്ളൂ. ഞാന്‍ 
നിരസിക്കില്ല.” 

2അതിനാല്‍ ബത്ത്‌-ശേബ പറഞ്ഞു, “നി 
ന്‍റ സഹോദരന്‍ അദോനീയാവിനെ, ശൂനേം 
കാരിയായ അബീശഗിനെ വിവാഹംകഴിക്കാ൯ 
അനുവദിക്കുക.” 

മാശലോമോന്‍൯ന്‍രാജാവ്‌ തന്‍െറ അമ്മയോടു 
മറുപടി പറഞ്ഞു, “അബീശഗിനെ അദോനീ 
യാവിനു നല്‍കാനെന്തിനാണവിടുന്ന്‌ എന്നോ 
ടാവശ്യപ്പെടുന്നത്‌? അവനെ രാജാവാക്കാന്‍ 
കൂടി എന്താണാവശ്യപ്പെടാത്തത്‌? എന്താ 
യാലും അയാള്‍ എന്‍െറ ജ്യേഷ്ഠനല്ലേ? പുരോ 
ഹിതനായ അബ്യാഥാരും യോവാബും അവ 
നെ പിന്തുണയ്ക്കും?” 

23അനന്തരം ശലോമോന്‍ യഹോവയുടെ 
നാമത്തില്‍ ഒരു പ്രതിജ്ഞ ചെയ്തു. അവന്‍ 
പറഞ്ഞു, “അദോനീയാവിനെക്കൊണ്ടതിനന്‍െറ 
വില കൊടുപ്പിക്കുമെന്നു ഞാന്‍ പ്രതിജ്ഞ ചെ 
യുന്നു. അതവന്‍െറ ജീവന്‍ തന്നെയായിരിക്കു 
കയും ചെയ്യും! 4്യഹോവ എന്നെ യിസ്ധായേ 
ലിന്‍െറ രാജാവാക്കി. എന്‍റ പിതാവായ 








[73 











29യോവാബ്‌ യഹോവയുടെ കൂടാരത്തിലെ 
യാഗപീഠത്തിലുണ്ടെന്ന്‌ ചിലര്‍ ശലോമോന്‍ 
രാജാവിനോടു പറഞ്ഞു. അതിനാല്‍ അവനെ 
വധിക്കാന്‍ ശലോമോന്‍ ബെനായാവിനു 
കല്പന നല്‍കി. 

30ബെനായാവ്‌ യഹോവയുടെ കൂടാരത്തി 
ലെത്തി യോവാബിനോടു പറഞ്ഞു, “രാജാവു 
പറയുന്നു, “പുറത്തേക്കു വരിക!” എന്നാല്‍ യോ 
വാബ്‌ മറുപടി പറഞ്ഞു, “ഇല്ല ഞാനിവിടെ 
കിടന്നു മരിക്കും.” 

അതിനാല്‍ ബെനായാവ്‌ രാജാവിന്‍െറയടു 
ത്തേക്കു മടങ്ങിച്ചെന്ന്‌ യോവാബ്‌ തന്നോടു 
പറഞ്ഞതെന്തെന്ന്‌ അദ്ദേഹത്തോടു പറഞ്ഞു. 
31അപ്പോള്‍ രാജാവ്‌ ബെനായാവിനോടു 
കല്ലിച്ചു, “അവന്‍ പറയുമ്പോലെ ചെയ്യുക! 
അവനെ അവിടെ വെച്ചു വധിക്കുക. അന 
ന്തരം അവനെ സംസ്കരിക്കുക. അപ്പോള്‍ 
അവന്‍െറ കുറ്റത്തില്‍നിന്നും എന്‍െറ കൂടും 
ബവും ഞാനും മോചിതരാകും. നിഷ്കളങ്കരായ 
മനുഷ്യരെ യോവാബ്‌ വധിച്ചതുകൊണ്ടാണ്‌ 
ആ പാപം ഉണ്ടായത്‌. 32തന്നേക്കാള്‍ നല്ലവരായ 
രണ്ടു പേരെ യോവാബ്‌ വധിച്ചു. നേരിന്‍െറ 
പുത്രന്‍ അബ്നേര്‍, യെഥെരിന്‍െറ പുത്രന്‍ 
അമാസാ എന്നിവരായിരുന്നു അവര്‍. അബ്‌ 
നേര്‍ യിസ്രായേല്‍സേനയുടെ സൈന്യാ 
ധിപനും അമാസാ യെഹുദാസൈന്യത്തിന്‍െറ 
സൈന്യാധിപനുമായിരുന്നു. യോവാബാണ്‌ 
അവരെ വധിച്ചതെന്ന്‌ എനെറെ പിതാവായ 
ദാവീദിന്‌ അന്ന്‌ അറിവില്ലായിരുന്നു. അതി 
നാല്‍ അവരെ കൊന്ന കുറ്റത്തിന്‌ യഹോവ 
യോവാബിനെ ശിക്ഷിക്കും. 33അവരുടെ മരണ 
ത്തിന്‌ അവന്‍ കുറ്റക്കാരനായിരിക്കും. അവന്‍െറ 
കുടുംബവും എക്കാലവും കുറ്റവാളി 




















343 


കളായിരിക്കും. എന്നാല്‍ ദാവീദിനും അവന്‍െറ 
പി൯ഗാമികള്‍ക്കും രാജകുടുംബത്തിനും അവ 
ന്‍െറ രാജ്യത്തിനും ദൈവം എക്കാലവും സമാ 
ധാനം കൊണ്ടുവരും.” 
34്അതിനാല്‍ യഹോയാദയുടെ പുത്രനായ 
ബെനായാവ്‌ യോവാബിനെ വധിച്ചു. മരുഭൂമി 
യിലെ തന്‍െറ മാതൃദേശമായ സ്ഥലത്ത്‌ അവന്‍ 
സംസ്കരിക്കപ്പെട്ടു. അനന്തരം യഹോയാദ 
യുടെ പുത്രനായ ബെനായാവിനെ ശലോ 
മോന്‍ യോവാബിനന്‍െറ സ്ഥാനത്തു സൈന്യാ 
ധിപനാക്കി. സാദോക്കിനെ ശലോമോന്‍ 
അബ്വയാഥാരിന്‍െറ സ്ഥാനത്ത്‌ ഉന്നതപുരോഹി 
തനുമാക്കി. 36പിന്നെ രാജാവ്‌ ശിമെയിക്ക്‌ ആള 
യച്ചു. രാജാവ്‌ അവനോടു പറഞ്ഞു, “യെരുശ 
ലേമില്‍ നിനക്കായി ഒരു വീടുണ്ടാക്കുക. ആ 
വീട്ടില്‍ താമസിക്കുകയും നഗരം വിടാതിരിക്കു 
കയും ചെയ്യുക. 37നീ നഗരം വിട്ട്‌ കിദ്രോന്‍ 
തോടു കടന്നാല്‍, അപ്പോള്‍ നീ വധിക്കപ്പെടും. 
അതു നിന്‍െറ തന്നെ വീഴ്ചയായിരിക്കും” 
38അതിനാല്‍ ശിമെയി പറഞ്ഞു, “അതുകൊ 
ളാം, എന്‍െറ രാജാവേ, ഞാന്‍ അങ്ങയെ അനു 
സരിക്കും.” അതിനാല്‍ ശിമെയി വളരെക്കാലം 
യെരൂശലേമില്‍ വസിച്ചു. 33എന്നാല്‍ മൂന്നു 
വര്‍ഷം കഴിഞ്ഞ്‌ ശിമെയിയുടെ അടിമകളില്‍ 
രണ്ടു പേര്‍ ഓടിപ്പോയി. മാഖയുടെ പുത്രനും 
ഗത്തിലെ രാജാവുമായ ആഖീശിന്‍െറയടുത്തേ 
ക്കാണ്‌ അവര്‍ ഓടിപ്പോയത്‌. 40അതിനാല്‍ 
ശിമെയി തന്‍െറ കഴുതയ്ക്കു ജീനി കെട്ടി 
ഗത്തില്‍ ആഖീശ്രാജാവിന്‍െറയടുത്തേക്കു 
പോയി. തന്‍റെ അടിമകളെ കണ്ടെത്താനാ 
ണവന്‍ പോയത്‌. അവന്‍ അവരെ കണ്ടുപിടിച്ച്‌ 
വീട്ടിലേക്കു തിരികെ കൊണ്ടുവന്നു. 
എന്നാല്‍ ശിമെയി യെരൂശലേമില്‍നിന്നും 
ഗത്തിലേക്കു പോയി വന്നകാര്യം ആരോ 
ശലോമോനോടു പറഞ്ഞു. 4 അതിനാല്‍ ശലോ 
മോന്‍ അവനെ കൊണ്ടുവരാന്‍ ആളയച്ചു. 
ശലോമോന്‍ പറഞ്ഞു, “നീ യെരുശലേം വിട്ടു 
പോയാല്‍ നിന്നെ വധിക്കുമെന്ന്‌ യഹോവ 
യുടെ നാമത്തില്‍ ഞാന്‍ വാഗ്ദാനം ചെയ്തി 
രുന്നു. നീ എവിടെയെങ്കിലും പോയാല്‍ 
നിന്‍െറ മരണത്തിന്‌ നീ തന്നെയായിരിക്കും 
ഉത്തരവാദിയെന്ന്‌ ഞാന്‍ നിനക്കു മുന്നറിയിപ്പു 
നല്‍കിയിരുന്നു. ഞാന്‍ പറഞ്ഞതു നീ അംഗീക 
രിക്കുകയും ചെയ്തതാണ്‌. എന്നെ അനുസരി 
ക്കാമെന്നും നീ പറഞ്ഞു. 43നീയെന്തിനാണ്‌ 
നിന്‍െറ വാഗ്ദാനം ലംഘിച്ചത്‌? നീയെന്താണെ 
ന്‍െറ കല്പന അനുസരിക്കാതിരുന്നത്‌? 4 എന്‍െറ 
പിതാവായ ദാവീദിനെതിരെ നീ ചെയ്ത 
അനേകം തെറ്റുകളെപ്പറ്റി നിനക്കറിയാം. 
ഇപ്പോള്‍ ആ തെറ്റുകള്‍ക്ക്‌ യഹോവ നിന്നെ 
ശിക്ഷിക്കും. 4എന്നാല്‍ എന്നെ യഹോവ അനു 
ഗ്രഹിക്കും. ദാവീദിനെ സിംഹാസനത്തെ 
അവന്‍ എന്നെന്നും സുരക്ഷിതമാക്കും.” 
46അനന്തരം ശിമെയിയെ വധിക്കാന്‍ രാജാവ്‌ 
ബെനായാവിനോടു കല്പിക്കുകയും അയാള്‍ 
അങ്ങനെ ചെയ്യുകയും ചെയ്തു. അങ്ങനെ 
ശലോമോന്‍ തന്‍െറ രാജ്യത്തിന്മേല്‍ പരിപൂ 
ര്‍ണ്ണനിയന്ത്രണമായി. 











ശലോമോന്‍ ജ്ഞാനം ആവശ്യപ്പെടുന്നു 

ഈജിപ്തിലെ രാജാവായ ഫറവോന്‍െറ 

പുത്രിയെ വിവാഹം കഴിച്ചുകൊണ്ട്‌ ശലോ 
മോന്‍ അദ്ദേഹവുമായി ഒരു കരാറുണ്ടാക്കി. 
ശലോമോന്‍ അവളെ ദാവീദിന്റെ നഗരത്തി 


1 രാജാക്കന്മാര്‍ 2:34-3:13 


ലേക്കു കൊണ്ടുവന്നു. അക്കാലത്ത്‌ ശലോമോന്‍ 
തന്‍െറ കൊട്ടാരവും യഹോവയുടെ ആല 
യവും പണികഴിപ്പിക്കുകയായിരുന്നു. യെരൂശ 
ലേമിനു ചുറ്റും ഒരു മതിലും പണിയുകയായി 
രുന്നു ശലോമോന്‍. ?ആലയം പൂര്‍ത്തീകരിക്ക 
പ്ലെട്ടിരുന്നില്ല. അതിനാല്‍ ജനങ്ങള്‍ അപ്പോഴും 
ഉന്നതസ്ഥലങ്ങളിലെ യാഗപീഠങ്ങളിലായി 
രുന്നു മൃഗബലികള്‍ നടത്തിയിരുന്നത്‌. 3തന്‍െറ 
പിതാവായ ദാവീദു കല്ലിച്ചിരുന്നതെല്ലാം അനു 
സരിച്ചുകൊണ്ട്‌ യഹോവയോടുള്ള തന്‍െറ 
സ്നേഹം ശലോമോന്‍ തെളിയിച്ചു. എന്നാല്‍ 
ദാവീദ്‌ ചെയ്യണമെന്നു പറയാത്ത ചിലതുകൂടി 
ശലോമോന്‍ ചെയ്തു. ബലികളും ധൂപങ്ങളും 
അര്‍പ്പിക്കാന്‍ ശലോമോന്‍ അപ്പോഴും ഉന്നത 
സ്ഥലങ്ങള്‍ ഉപയോഗിച്ചു. 

ദശ്രലോമോന്‍രാജാവ്‌ ബലി അര്‍പ്പിക്കാന്‍ 
ഗിബെയോനിലേക്കു പോയി. ഏറ്റവും പ്രധാന 
പ്പെട്ട ഉന്നതസ്ഥലമായതുകൊണ്ടാണ്‌ അവന്‍ 
അങ്ങോട്ടുപോയത്‌. ആ യാഗപീഠത്തില്‍ 
ശലോമോന്‍ ആയിരം ബലികളര്‍പ്പിച്ചു. 
ശലോമോന്‍ ഗിബെയോനിലായിരുന്നപ്പോള്‍ 
യഹോവ രാത്രിയില്‍ സ്വപ്നത്തില്‍ അവന്‍െറ 
യടുത്തേക്കു വന്നു. ദൈവം പറഞ്ഞു, “നിനക്ക്‌ 
ഷ്ടമുള്ളതു ചോദിച്ചുകൊള്ളുക, ഞാനതു 
തരാം.” 

ശലോമോന്‍ മറുപടി പറഞ്ഞു, “അങ്ങയുടെ 
ദാസനും എന്‍െറ പിതാവുമായിരുന്ന ദാവീദി 
നോടു അങ്ങ്‌ കാരുണ്യവാനായിരുന്നു. അദ്ദേഹം 
അങ്ങയെ പിന്തുടര്‍ന്നു. അവന്‍ നല്ലവനും 
നേരായ മാര്‍ഗ്ഗത്തില്‍ ജീവിക്കുന്നവനുമായി 
രുന്നു. അവനു ശേഷം അവന്‍െറ സിംഹാസന 
ത്തിലിരുന്നു ഭരിക്കാന്‍ അവന്‍െറ പുത്രനെ 
അനുവദിക്കുക വഴി അവനോട്‌ അങ്ങ്‌ മഹാകാ 
രുണ്യമാണു കാട്ടിയിരിക്കുന്നത്‌. "എന്‍െറ ദൈ 
വമാകുന്ന യഹോവേ, എന്‍െറ പിതാവിന്‍െറ 
സ്ഥാനത്ത്‌ രാജാവായിരിക്കാ൯ന്‍ അങ്ങ്‌ എന്നെ 
അനുവദിച്ചു. എന്നാല്‍ ഞാനൊരു കൊച്ചുകുട്ടി 
യെപ്പോലെയാണ്‌. ഞാന്‍ ചെയ്യേണ്ട കാര്യ 
ങ്ങള്‍ അറിയാനുള്ള ജ്ഞാനം എനിക്കില്ല. 
അങ്ങയുടെ ദാസനായ ഞാനിതാ അങ്ങയുടെ 
തെരഞ്ഞെടുക്കപ്പെട്ടവരിലൊരുവനായി. അന 
വധിയനവധിയാളുകളുണ്ട്‌. എണ്ണാനാവാ 
ത്തത്ര. അതിനാല്‍ ഒരു ഭരണാധിപന്‍ അവര്‍ക്കി 
ടയില്‍ ധാരാളം തീരുമാനങ്ങളെടുക്കേണ്ടതുണ്ട്‌. 
അതിനാല്‍ ജനങ്ങളെ നേര്‍വഴിയില്‍ ഭരി 
ക്കാനും വിധിക്കാനുമുള്ള വിവേചനബുദ്ധി 
എനിക്കു നല്‍കിയാലും. നന്മതിന്മകളെ വിവേ 
ചിച്ചറിയാനുള്ള കഴിവെനിക്കതു നല്‍കും. ആ 
മഹാജ്ഞാനമില്ലാതെ ഈ മഹാജനതയെ ഭരി 
ക്കുക അസാദ്ധ്യമാണ്‌.” 

ശലോമോന്‍ തന്നോടിത്‌ ആവശ്യപ്പെട്ടതില്‍ 
യഹോവയ്ക്കു വളരെ സന്തോഷമുണ്ടായി. 
1അതിനാല്‍ ദൈവം അവനോടു പറഞ്ഞു, “നീ 
നിനക്കു ദീഘായുസ്സ്‌ ആവശ്യപ്പെട്ടില്ല. നിനക്കു 
ധനവും നീ ആവശ്യപ്പെട്ടില്ല. നിന്‍െറ ശത്രു 
ക്കള്‍ക്കു മരണം നീ ആവശ്യപ്പെട്ടില്ല. ശരിയായ 
നീതിബോധത്തിനുള്ള ജ്ഞാനമാണ്‌ നീ ആവ 
ശ്യപ്ലെടുത്‌. 12അതിനാല്‍ നീ ആവശ്യപ്പെട്ടതു 
ഞാ൯ നിനക്കു നല്‍കും. നിന്നെ ഞാന്‍ ജ്ഞാ 
നിയും ബുദ്ധിശാലിയുമാക്കും. നിന്നെപ്പോലെ 
മുന്‍കാലങ്ങളില്‍പ്പോലും ആരും ഉണ്ടായിരിക്കാ 
തിരിക്കത്തക്കവിധം നിന്നെ ഞാന്‍ മഹാജ്ഞാ 
നിയാക്കും. ഭാവിയിലും നിന്നെപ്പോലെ ഒരാളു 
ണ്ടാവുകയില്ല. നിനക്കു സമ്മാനമായി നീ 


























1 രാജാക്കന്മാര്‍ 3:14-4:12 


ആവശ്യപ്പെടാത്ത ചിലതുകൂടി ഞാന്‍ നല്‍കും. 
നിന്‍െറ ജീവിതമാകെ നിനക്കു സമ്പത്തും 
ബഹുമതിയുമുണ്ടാകും. ലോകത്തില്‍ നിന്നെ 
പ്പോലെ മറ്റൊരു രാജാവുണ്ടായിരിക്കില്ല. 
14എന്നെ പിന്തുടരാനും എന്‍െറ നിയമങ്ങളും 
കല്പനകളും അനുസരിക്കുവാനും ഞാന്‍ 
നിന്നോട്‌ ആവശ്യപ്പെടുന്നു. നിന്‍െറ പിതാ 
വായ ദാവീദ്‌ ചെയ്തതുപോലെ തന്നെ നീയും 
ചെയ്യുക. അങ്ങനെ ചെയ്താല്‍ നിനക്ക്‌ ഒരു 
ദീര്‍ഘജീവിതവും ഞാന്‍ നല്‍കും.” 

ശലോമോന്‍ എഴുന്നേറ്റു. ദൈവം സ്വപ്ന 
ത്തില്‍ തന്നോടു സംസാരിച്ചതായി അവനറി 
ഞ്ഞു. അനന്തരം ശലോമോന്‍ യെരൂശലേമി 
ലേക്കു പോവുകയും അവിടെ യഹോവയുടെ 
കരാറിന്‍െറ പെട്ടകത്തിന്‍െറ മുമ്പില്‍ നില്‍ക്കു 
കയും ചെയ്തു. ശലോമോന്‍ യഹോവയ്ക്കു 
ഒരു ഹോമയാഗമര്‍പ്പിച്ചു. അവന്‍ യഹോവ 
യ്ക്കു ഒരു സമാധാനബലിയും അര്‍പ്പിച്ചു. 
അതിനുശേഷം അവനെ ഭരണത്തില്‍ സഹാ 
യിച്ച എല്ലാ നേതാക്കള്‍ക്കും ഉദ്യോഗസ്ഥന്മാ 
ര്‍ക്കും ഒരു വിരുന്നു നല്‍കുകയും ചെയ്തു. 

1ഒരു ദിവസം രണ്ടു വേശ്യകള്‍ ശലോമോ 
ന്‍െറയടുത്തു വന്നു. അവര്‍ രാജാവിന്‍െറ 
മുമ്പില്‍ വന്നുനിന്നു. 17സ്ത്രീകളിലൊരാള്‍ 
പറഞ്ഞു, “പ്രഭോ, ഞാനും ഇവളും ഒരേ വീട്ടി 
ലാണു താമസിക്കുന്നത്‌. ഞങ്ങള്‍ ഇരുവരും 
ഗര്‍ഭിണികളും പ്രസവം അടുത്തവരുമായി 
രുന്നു. ഇവള്‍ എന്നോടൊത്തുണ്ടായിരുന്ന 

ാള്‍ ഞാനൊരു കുട്ടിയെ പ്രസവിച്ചു. 
തുന്നു ദിവസങ്ങള്‍ക്കുശേഷം അവള്‍ അവ 
ളുടെ കുട്ടിയേയും പ്രസവിച്ചു. വീട്ടില്‍ ഞങ്ങ 
ളോടൊപ്പം മറ്റാരുമുണ്ടായിരുന്നില്ല. ഞങ്ങള്‍ 
രണ്ടുപേര്‍ മാത്രം. 1ഒരു രാത്രി ഉറക്കത്തില്‍ 
അവള്‍ തന്‍െറ കുട്ടിയുടെമേല്‍ കിടന്നതിനാല്‍ 
കൂട്ടി മരിച്ചു. 2അതിനാല്‍ രാത്രിയില്‍ ഞാന്‍ 
ഉറങ്ങിക്കിടക്കവേ എന്‍െറയടുത്തുനിന്നും 
എന്‍െറ കൂട്ടിയെ എടുത്തു കൊണ്ടുപോയി. 
അവള്‍ അവനെ തന്‍െറ കിടക്കയില്‍ കിടത്തി. 
എന്നിട്ടവള്‍ മരിച്ച കുട്ടിയെ എന്‍െറ കിടക്ക 
യിലും കിടത്തി. 4പിറ്റേന്നു പ്രഭാതത്തില്‍ 
ഞാന്‍ ഉണര്‍ന്നു കുഞ്ഞിനു മുലകൊടുക്കാ൯ 
തുടങ്ങി. പക്ഷേ കൂട്ടി മരിച്ചിരിക്കുന്നതാണു 
ഞാന്‍ കണ്ടത്‌. അനന്തരം ഞാനതിനെ വളരെയ 
ടുത്തു നോക്കി. അതെനന്‍െറ കുട്ടിയല്ലെന്നെ 
നിക്കു മനസ്സിലായി. 4 

2പക്ഷേ മറ്റേ സ്ത്രീ പറഞ്ഞു, “അല്ല! ജീവി 
ച്ചിരിക്കുന്ന കൂട്ടി എന്റേതാണ്‌. ചത്തകുട്ടിയാ 
ണ്‌ നിനന്‍േേറത്‌” പക്ഷേ ആദ്യത്തെ സ്ത്രീ പറ 
ഞ്ഞു, “അല്ല! നീ നുണ പറയുകയാണ്‌! മരിച്ച 
കൂട്ടി നിനന്‍റേതും ജീവനുള്ളകുട്ടി എന്‍്റതുമാ 
ണ്‌!” അങ്ങനെ രണ്ടു സ്ത്രീകളും രാജാവിന്‍െറ 
മുമ്പില്‍ വഴക്കടിച്ചു. 

അപ്പോള്‍ ശലോമോന്‍രാജാവു പറഞ്ഞു, 
“നിങ്ങള്‍ രണ്ടു പേരും പറയുന്നു ജീവനുള്ള 
കുട്ടി അവരവരുടേതാണെന്ന്‌. ചത്ത കൂട്ടി മറ്റവ 
ളുടേതാണെന്നും.” 24അനന്തരം ഒരുവാളു കൊ 
ണ്ടുവരാന്‍ ശലോമോന്‍രാജാവ്‌ തന്‍െറ ഭൃത്യനെ 
അയച്ചു. 25ശലോമോന്‍രാജാവു പറഞ്ഞു, “നമു 
ക്കു ചെയ്യാവുന്നതിതാണ്‌. ജീവനുള്ള കുഞ്ഞി 
നെ രണ്ടു കഷണങ്ങളാക്കാം. ഓരോരുത്തിക്കും 
ഓരോ കഷണം വീതം നല്‍കുക.” 26രണ്ടാമ 
ത്തെ സ്ത്രീ പറഞ്ഞു, “അതുകൊള്ളാം കുട്ടിയെ 
രണ്ടു കഷണങ്ങളാക്കൂ. അപ്പോള്‍ ഞങ്ങളി 
ലാര്‍ക്കും കുട്ടിയെ ലഭിക്കാതാകും.” എന്നാല്‍ 




















344 


യഥാര്‍ത്ഥ അമ്മയായ ആദ്യത്തെ സ്ത്രീയ്ക്ക്‌ 
തന്‍െറ പുത്രനോട്‌ പൂര്‍ണ്ണസ്നേഹ മായിരുന്നു. 
അവള്‍ രാജാവിനോടു പറഞ്ഞു, “പ്രഭോ, 
കുഞ്ഞിനെ ദയവായി കൊല്ലരുതേ! അതിനെ 
അവള്‍ക്കു നല്‍കിയാലും.” 

27അപ്പോള്‍ ശലോമോന്‍രാജാവു പറഞ്ഞു, 
“കുഞ്ഞിനെ കൊല്ലരുത്‌! ഇത്‌ ആദ്യത്തെ സ്ത്രീ 
യ്ക്കു നല്‍കുക. അവളാണ്‌ യഥാര്‍ത്ഥ അമ്മ.” 

28ശലോമോന്‍രാജാവിന്‍െറ തീരുമാനത്തെ 
പ്പറ്റി യിസ്രായേല്‍ജനത കേട്ടു. അവര്‍ അവനെ 
ബഹുമാനിക്കുകയും അവന്‍െറ ജ്ഞാനംകൊ 
ണ്ട അവനോട വളരെ ഭക്തി പ്രകടിപ്പിക്കുകയും 
ചെയ്തു. ശരിയായ തീരുമാനങ്ങളെടുക്കാ൯ 
അവനുണ്ടായിരിക്കുന്ന ദൈവികജ്ഞാനത്തെ 
നാട്ടുകാര്‍ മനസ്സിലാക്കി. 








ശലോമോന്‍െറ രാജ്യം 

ശലോമോന്‍രാജാവ്‌ യിസ്രായേൽജനതയെ 

മുഴുവന്‍ ഭരിച്ചു. അവനെ ഭരണത്തില്‍ 
സഹായിച്ച അവന്‍െറ മുഖ്യ ഉദ്യോഗസ്ഥന്മാര്‍ 
ഇവരാണ്‌. 

സാദോക്കിന്‍െറെ പുത്രനായ അസര്യാവ്‌ 
പുരോഹിതനായിരുന്നു. 3ശീശയുടെ പുത്രന്മാ 
രായ എലീഹോരെഫും അഹീയാവും. കോടതി 
യില്‍ നടക്കുന്ന കാര്യങ്ങളെപ്ഛറ്റി എഴുതുന്ന 
ജോലി ഇവര്‍ക്കായിരുന്നു. അഹീലൂദിന്‍െറ 
പുത്രനായ യെഹോശാഫാത്ത്‌. ജനതയുടെ 
ചരിത്രം എഴുതിയത്‌ യെഹോശാഫാത്ത്‌ ആയി 
രുന്നു. ദയഹോയാദയുടെ പുത്രനായ ബെനാ 
യാവ്‌. ബെനായാവ്‌ ആയിരുന്നു സൈന്യാധി 
പൻ. സാദോക്കും അബ്യഠഥാരും. സാദോക്കും 
അബ്യാഥാരുമായിരുന്നു പുരോഹിതന്മാര്‍. ടനാ 
ഥാനന്‍െറ പുത്രനായ അസര്യാവ്‌. ജില്ലാഗവര്‍ 
ണര്‍മാരുടെ മേധാവിയായിരുന്നു അസര്യാവ്‌. 
നാഥാനന്‍െറ പുത്രനായ സാബൂദ്‌. പുരോഹി 
തനും രാജാവിന്‍െറ ഉപദേഷ്ടാവുമായിരുന്നു 
സാബൂദ്‌. അഹീശാര്‍. രാജകൊട്ടാരത്തിലെ 
ചുമതലക്കാരനായിരുന്നു അഹീശാര്‍. അബ്ദ 
യുടെ പുത്രനായ അദോനീരാം. അടിമകളുടെ 
ചുമതലക്കാരനായിരുന്നു അദോനീരാം. 

ജില്പകളെന്ന പേരില്‍ പന്ത്രണ്ടു പ്രദേശങ്ങ 
ഓയി യിസ്രായേല്‍ വിഭജിക്കപ്പെട്ടിരുന്നു. 
ഓരോ ജില്ല ഭരിക്കാനും ശലോമോന്‍ ഗവര്‍ണര്‍ 
മാരെ തെരഞ്ഞെടുത്തിരുന്നു. ഇവര്‍ക്കായിരുന്നു 
അവരവരുടെ ജില്ലകളില്‍നിന്നും ഭക്ഷണം സംഭ 
രിച്ച്‌ രാജാവിനും കുടുംബത്തിനും എത്തിക്കാ 
നുള്ള ചുമതല. വര്‍ഷത്തിലെ പന്ത്രണ്ടു മാസ 
ങ്ങളിലും രാജാവിനു ഭക്ഷണമെത്തിക്കേണ്ട ചുമ 
തല ഓരോ ജില്ലകള്‍ക്കുമായിരുന്നു. പന്ത്രണ്ടു 
ഗവര്‍ണര്‍മാരുടെ പേരുകള്‍ ഇവയാണ്‌: 

മലമ്്രദേശമായ എഫ്രയീമിലെ ഗവര്‍ 
യിരുന്നു ബെ൯-ഹൂര്‍. 9ശോല്‍ബീം, ബേത്ത്‌-ശെ 
മേശ്‌, ഏലോന്‍ -ബേത്ത്ഹാനാന്‍ എന്നിവിടങ്ങ 
ളിലെ ഗവര്‍ണ്ണറായിരുന്നു ബെന്‍ദേക്കര്‍ മാക്ക 
സ്‌. 1അരുബ്ബോത്ത്‌, സുഖോവ്‌ ഹെഫേര്‍ എന്നി 
വിടങ്ങളിലെ ഗവര്‍ണ്ണറായിരുന്നു ബെ൯ഹെ 
സെര്‍. 11നാഫാത്ത്‌, ദോറിലെ ഗവര്‍ണ്ണറായി 
രുന്നു ബെ൯- അബീനാദാബ്‌. ശലോമോന്‍െറ 
പുത്രിയായ താഫത്തിനെയായിരുന്നു അയാള്‍ 
വിവാഹം കഴിച്ചിരുന്നത്‌. 

2താനാക്കിന്‍െറെയും മെഗിദ്ദോവിന്‍െറയും 
സാരെഥാനിനടുത്ത മൂഴുവന്‍ ബേത്ത്‌-ശെ 
യാനിന്‍െറയും ഗവര്‍ണറായിരുന്നു അഹീലൂ 
ദിന്‍െറ പുത്രന്‍ ബാനാ. ഇത്‌ യിസ്രെയേലിനു 

















345 


താഴെ ബേത്ത്‌ -ശെയാന്‍ മുതല്‍ യോക്മെ 
യാമിന്‌ എതിര്‍വശത്ത്‌ ആബേല്‍-മെഹോലാ 
വരെയായിരുന്നു. 

13ബെന്‍-ഗെബെരായിരുന്നു രാമോത്ത്ഗിലെ 
യാദിലെ ഗവര്‍ണ്ണര്‍. ഗിലെയാദില്‍ മനശ്ശെ 
യുടെ പുത്രനായ യായീരിനുണ്ടായിരുന്ന 
എല്ലാ പട്ടണങ്ങളുടെയും ഗ്രാമങ്ങളുടെയും ഗവ 
ര്‍ണ്ണറായിരുന്നു അവന്‍. ബാശാനിലെ അര്‍ 
ഗ്ലോബ്ജില്പയുടെയും ഗവര്‍ണ്ണറായിരുന്നു 
അവന്‍. ഈ പ്രദേശത്ത്‌ ചുറ്റിലും ഭിത്തിയുള്ള 
അറുപതു നഗരങ്ങളുണ്ടായിരുന്നു. ഈ നഗര 
ങ്ങള്‍ക്ക്‌ ഓട്ടഓടാമ്പലുകളുള്ള കവാടങ്ങളുമു 
ണ്ടായിരുന്നു. 

14ഇദ്ദോയുടെ പുത്രനായ അഹിനാദാബ്‌ മഹ 
നയീമിന്‍െറ ഗവര്‍ണ്ണറായിരുന്നു. 

15അഹീമാസ്‌ ആയിരുന്നു നഫ്താലിയുടെ 
ഗവര്‍ണ്ണര്‍. ശലോമോനന്‍െറ പുത്രിയായ ബാശെ 
മത്ത്‌ ആയിരുന്നു അയാളുടെ ഭാര്യ. 1ഹൂശയി 
യുടെ പുത്രനായ ബാനാ ആശേരിന്‍െറയും 
ബെയാലോത്തിന്‍െറയും ഗവര്‍ണ്ണറായിരുന്നു. 

17പാരുഹി൯ന്‍െറെ പുത്രനായ യെഹോശ 
ഫാത്ത്‌ യിസ്റ്റാഖാരിന്‍െറ ഗവര്‍സണ്ണറായിരുന്നു. 
8ഏലയുടെ പുത്രനായ ശിമെയി ബെന്യാമീ 
നിലെ ഗവര്‍ണ്ണറായിരുന്നു. 3ഹൂരിന്‍െറ പുത്ര 
നായ ഗേബെര്‍ ആയിരുന്നു ഗിലെയാദിലെ 
ഗവര്‍ണ്ണര്‍. അമോര്യരുടെ രാജാവായ സീഹോ 
നും ബാശാ൯രാജാവായ ഓഗും താമസിച്ചി 
രുന്ന രാജ്യമായിരുന്നു ഗിലെയാദ്‌. എന്നാല്‍ 
ഗേബെര്‍ മാത്രമായിരുന്നു ആ ജില്ലയുടെ ഗവര്‍ 
ണ്ണര്‍. 22യെഹൂദയിലും യിസ്രായേലിലും അനേ 
കമനേകം ജനങ്ങളുണ്ടായിരുന്നു. കടല്‍പ്പുറത്തെ 
മണല്‍ത്തരികള്‍പോലെ അസംഖ്യമായിരുന്നു 
അവര്‍. അവര്‍ സന്തോഷകരമായ ജീവിതം 
നയിച്ചു. അവര്‍ തിന്നുകയും കുടിക്കുകയും 
സ്വയം ആഹ്ളാദിക്കുകയും ചെയ്തു. 

21യൂഫ്രട്ടീസ്രാജ്യം മുതല്‍ ഫെലിസ്ത്യരുടെ 
ദേശംവരെയുള്ള എല്ലാ രാജ്യങ്ങളും ശലോ 
മോന്‍ ഭരിച്ചു. ഈജിപ്തിന്‍റെ അതിര്‍ത്തിവരെ 
അവന്‍െറ രാജ്യം വ്യാപിച്ചിരുന്നു. ആ രാജ്യ 
ങ്ങള്‍ അവന്‌ സമ്മാനങ്ങള്‍ കൊടുക്കുകയും 
അവന്‍െറ ജീവിതകാലം മൂഴുവന്‍ അവനെ 
അനുസരിക്കുകയും ചെയ്തു. 

22-22ശലോമോനും അവനന്‍െറകൂടെ ണു 
മേശയിലിരിക്കുന്നവര്‍ക്കും ഇത്രമാത്രം ഭക്ഷണം 
നിത്യവും വേണ്ടിയിരുന്നു: മുപ്പതുകോര്‍ നനു 
ത്ത മാവ്‌, അറുപതുകോര്‍ സാധാരണ മാവ്‌, 
കൊഴുത്ത പത്തുകാള, വയലുകളില്‍ മേഞ്ഞു 
നടക്കുന്ന ഇരുപതു പശുക്കള്‍, നൂറ്‌ ആടുകള്‍, 
കലമാനുകള്‍, പുള്ളിമാനുകള്‍, മ്ളാ വുകള്‍, 
പോരൂ കോഴികള്‍. 

24യൂഫ്രട്ടീസ്നദിക്കു പടിഞ്ഞാറെ കരയി 
ലുള്ള രാജ്യങ്ങളെല്ലാം ശലോമോന്‍ ഭരിച്ചു. 
അതു തിഫ്സഹ്മൂതല്‍ ഗസ്ററവരെയുള്ള പ്രദേ 
ശമായിരുന്നു. തന്‍െറ രാജ്യത്തെമ്പാടും ശലോ 
മോന്‍ സമാധാനം നിലനിന്നിരുന്നു. 25ശലോ 
മോനന്‍െറ ജീവിതകാലത്ത്‌ ദാന്‍ മുതല്‍ ബേര്‍- 
ശേബവരെയുള്ള പ്രദേശത്തെ യിസ്രായേലു 
കാരും യെഹൂദക്കാരും സമാധാനത്തിലും സൂര 
ക്ഷിതത്വത്തിലും കഴിഞ്ഞിരുന്നു. ജനങ്ങള്‍ 
തങ്ങളുടെ അത്തിമരങ്ങള്‍ക്കും മുന്തിരിവള്ളി 
കള്‍ക്കുമിടയില്‍ സമാധാനത്തോടെ ഇരുന്നി 
രുന്നു. 2ശലോമോന്‍ തന്‍െറ തേരുകള്‍ക്കുള്ള 
നാലായിരം കുതിരകളെ കെട്ടാനുള്ളലായമുണ്ടാ 
യിരുന്നു, കൂടാതെ പന്തീരായിരം കുതിരപ്പട്ടാള 














1 രാജാക്കന്മാര്‍ 4:13-5:5 


ക്കാരും. 27 ഓരോ മാസവും പന്ത്രണ്ടു ജില്ലകളില്‍ 
ഓരോ ജില്ലയുടെയും ഗവര്‍ണര്‍മാര്‍ ശലോ 
മോന്‍രാജാവിന്‌ വേണ്ടതെല്ലാം നല്‍കിയിരുന്നു. 
രാജാവിന്‍െറ തീന്‍മേശയില്‍ എല്ലാവരുടെയും 
വയറു നിറയ്ക്കാന്‍ അതു തികയുമായിരുന്നു. 
Se ര ശലോമോന്‍൯ന്‍രാജാവി 
ന്‍െറ തേര്‍കുതിരകള്‍ക്കും പടക്കുതിരകള്‍ക്കും 
ആവശ്യമുള്ള കച്ചിയും യവവും നല്‍കിയിരു 
ന്നു. ഓരോരുത്തരും അവ വേണ്ടസ്ഥലത്ത്‌ 
എത്തിച്ചിരുന്നു. 








ശലോമോനന്‍െറ ജ്ഞാനം 

22ദൈവം ശലോമോനെ വളരെ ജ്ഞാനി 
യാക്കി. ശലോമോന്‍ അളവറ്റ വിജ്ഞാനവും 
കല്ലനാതീതമായ ജ്ഞാനവും നല്‍കി. 30കിഴക്കു 
ള്ള ആരുടെ ജ്ഞാനത്തെക്കാളും വലുതായി 
രുന്നു ശലോമോന്‍െറ ജ്ഞാനം. ഈജിപ്തി 
ലുള്ള എല്ലാവരെക്കാളും ജ്ഞാനം ശലോമോനു 
ലഭിച്ചു. 33അവന്‍ ഭൂമിയിലെ ആരെക്കാളും 
വിവേകശാലിയുമായിരുന്നു. എസ്രാഹ്ൃയനായ 
ഏഥാനെക്കാളും വിവേകശാലിയായിരുന്നു 
അവന്‍. മാഹോലിനന്‍െറെ പുത്രന്മാരായിരുന്ന 
ഹേമാന്‍, കല്‍ക്കോല്‍, ദര്‍ദ്ദാ എന്നിവരെക്കാളും 
ജ്ഞാനിയായിരുന്നു ശലോമോന്‍. യിസ്രായേ 
ലിനും യെഹൂദയ്ക്കും ചുറ്റിലുമുള്ള എല്ലാ രാജ്യ 
ങ്ങളിലും ശലോമോന്‍രാജാവ്‌ പ്രസിദ്ധനായി. 
32തനന്‍െറ ജീവിതകാലത്ത്‌ ശലോമോന്‍രാജാവ്‌ 
മൂവായിരം ഉപദേശങ്ങള്‍, ആയിരത്തിയഞ്ഞുറു 
ഗീതങ്ങള്‍ എന്നിവ രചിച്ചു. 

ദ്പ്രകൃതിയ്യെപ്പുറ്റിയും ശലോമോന്‍ വളരെ 
അറിയാമായിരുന്നു. ലെബാനോനിലെ വലിയ 
ദേവദാരുമരങ്ങള്‍ മുതല്‍ ഭിത്തിയില്‍ പൊട്ടി 
മുളയ്ക്കുന്ന മുന്തിരിവള്ളികള്‍വരെ എല്ലാ 
ത്തരം ചെടികളെപച്പറ്റിയും ശലോമോന്‍ പഠിപ്പി 
ച്ചു. മൃഗങ്ങള്‍, പക്ഷികള്‍, ഇഴജന്തുക്കള്‍ എന്നി 
വയെല്പറ്റിയും ശലോമോന്‍രാജാവ്‌ പഠിപ്പിച്ചു. 
34ശലോമോന്‍രാജാവിന്‍െറ വിജ്ഞാനം ശ്രവി 
ക്കാന്‍ എല്ലാ രാജ്യങ്ങളില്‍നിന്നുള്ളവരും വന്നു. 
ശലോമോന്‍രാജാവിനെ ശ്രവിക്കാന്‍ എല്ലാ 
രാജ്യങ്ങളിലെയും രാജാക്കന്മാരും തങ്ങളുടെ 
ജ്ഞാനികളെ അയച്ചു. 

















ശലോമോന്‍ ആലയം നിര്‍മ്മിക്കുന്നു 

ഹീരാം ആയിരുന്നു സോരിലെ രാജാവ്‌. 

അയാള്‍ എക്കാലവും ദാവീദിന്‍റെ സുഹൃ 
ത്തായിരുന്നു. ദാവീദിനു ശേഷം ശലോമോന്‍ 
രാജാവായ വിവരം അറിഞ്ഞ ഉടനെ ഹീരാം 
തന്‍െറ ഭൃത്യന്മാരെ ശലോമോന്‍െറയടുത്തേക്ക 
യച്ചു. 2ഹീരാം രാജാവിനോട്‌ ശലോമോന്‍ പറ 
ഞ്ഞതിതാണ്‌, 3*എനന്‍െറ പിതാവായ ദാവീദു 
രാജാവിന്‌ ചുറ്റിലുംനിന്നുള്ള അനേകം യുദ്ധ 
ങ്ങള്‍ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന്‌ നിനക്കറിയാ 
മല്ലോ. അതിനാല്‍ തന്‍റെ ദൈവമായ യഹോവ 
യ്ക്കു ഒരു ആലയം പണിയാന്‍ അദ്ദേഹത്തിനു 
കഴിഞ്ഞില്ല. തന്‍െറ ശത്രുക്കളെ മുഴവന്‍ തോല്വി 
ക്കാന്‍ യഹോവ തന്നെ അനുവദിക്കുന്നത്രയും 
കാലം അദ്ദേഹം കാത്തിരുന്നു. 4പക്ഷേ ഇന്ന്‌ 
എനെറെ ദൈവമാകുന്ന യഹോവ എന്‍െറ രാജ്യ 
ത്തിന്‍റെ എല്ലാ വശങ്ങളിലും സമാധാനം 
നല്‍കിയിരിക്കുന്നു. ഇപ്പോള്‍ എനിക്കു ശത്രുക്ക 
ളില്ല. എന്‍െറ ജനത അപകടത്തിലുമല്ല. 

എന്‍െറ പിതാവായ ദാവീദിനോട്‌ യഹോ 
വ ഒരു വാഗ്ദാനം ചെയ്തിരുന്നു. യഹോവ 
പറഞ്ഞു, “നിനക്കുശേഷം നിന്‍െറ പുത്രനെ 





1 രാജാക്കന്മാര്‍ 5:6-6:13 


ഞാന്‍ രാജാവാക്കും. നിന്‍െറ പുത്രന്‍ എന്നെ 
മഹത്വപ്പെടുത്താന്‍ ഒരു ആലയം പണിയുക 
യും വേണം. എന്‍െറ ദൈവമാകുന്ന യഹോവ 
യ്ക്കു ആ ആലയം പണിയാന്‍ ഞാനിപ്പോള്‍ 
ആഗ്രഹിക്കുന്നു. അതിനാല്‍ ഞാന്‍ താങ്കളുടെ 
സഹായം ആവശ്യപ്പെടുന്നു. താങ്കളുടെ ആളു 
കളെ ലെബാനോനിലേക്കയയ്ക്കുക.അവിടെ 
അവര്‍ ദേവദാരുവൃക്ഷങ്ങള്‍ എനിക്കുവേണ്ടി 
മുറിക്കണം. എന്‍െറ ഭൃത്യന്മാരും താങ്കളുടെ ഭൃത്യ 
ന്മാരോടൊപ്പം ജോലി ചെയ്യും. താങ്കളുടെ ഭൃത്യ 
ന്മാരുടെ കൂലിയായി താങ്കള്‍ നിശ്ചയിക്കുന്ന 
തെന്തും ഞാന്‍ നല്‍കാം, പക്ഷേ താങ്കളുടെ 
സഹായം എനിക്കു വേണം. ഞങ്ങളുടെ മരപ്പ 
ണിക്കാര്‍ സീദോനിലെ മരപ്പണിക്കാരുടെയത്ര 
മിടുക്കന്മാരല്ല.” 

ശലോമോന്‍റെ ആവശ്യങ്ങള്‍ കേട്ടപ്പോള്‍ 
ഹീരാമിനു വളരെ സന്തോഷമായി. ഹീരാം 
പറഞ്ഞു, “ഈ മഹാരാജ്യം ഭരിക്കാന്‍ ദാവീദു 
രാജാവിന്‌ ഇത്ര ജ്ഞാനിയായ ഒരു പുത്രനെ 
നല്‍കിയതിന്‌ ഞാന്‍ യഹോവയോടു നന്ദി 
പറയുന്നു!” “അനന്തരം ഹീരാം ശലോമോന്‍ 
ഒരു സന്ദേശമയച്ചു. സന്ദേശമിതായിരുന്നു, “അ 
ങ്ങ്‌ ആവശ്യപ്പെടു കാര്യങ്ങള്‍ ഞാന്‍ കേട്ടു. 
അങ്ങയ്ക്ക്‌ ആവശ്യമുള്ളത്ര ദേവദാരുമരങ്ങളും 
സൈപ്രസ്‌ മരങ്ങളും മുഴുവന്‍ ഞാന്‍ അങ്ങ 
യ്ക്കു തരാം. 9എനന്‍െറ ഭൃത്യന്മാര്‍ അവ ലെബാ 
നോനില്‍നിന്നും കടലിലേക്കു കൊണ്ടുവരും. 
അപ്പോളവ കൂട്ടിക്കെട്ടി അങ്ങ്‌ ആവശ്യപ്പെടുന്ന 
തുറമുഖത്തേക്കു ഞാന്‍ കൊണ്ടുവരാം. അവിടെ 
ആ മരക്കഷണങ്ങള്‍ ഞാന്‍ വേര്‍പെടുത്തു 
മ്പോള്‍ അങ്ങയ്ക്കു അവ കൊണ്ടുപോകാം. 
എല്ലാ വര്‍ഷവും എന്‍െറ വീട്ടിലേക്കാവശ്യമു 
ള്ള ഭക്ഷണം നല്‍കുകയാണ്‌ അങ്ങെനിക്കായി 
ചെയ്യേണ്ട ആനുകൂല്യം.” 

1011ശലോമോന്‍ ആവശ്യമുള്ളത്ര ദേവദാരു 
മരങ്ങളും സൈപ്രസ്മരങ്ങളും ഹീരാം നല്‍കി. 
ശലോമോന്‍ ഹീരാമിന്‌ ഇരുപതിനായിരം 
കോര്‍ഗോതമ്പും ഇരുപതിനായിരം ബത്ത്‌ ശുദ്ധ 
മായ ഒലീവെണ്ണയും എല്ലാ വര്‍ഷവും നല്‍കി. 
12യഹോവ വാഗ്ദാനം ചെയ്തിരുന്നതുപോലെ 
തന്നെ ശലോമോന്‍ ജ്ഞാനം നല്‍കി. ഹീരാ 
മിനും ശലോമോനും ഇടയില്‍ സമാധാനം നില 
നിന്നിരുന്നു. ഈ രണ്ടു രാജാക്കന്മാരും അവര്‍ക്കി 
ടയില്‍ ഒരു ഉടമ്പടിയുണ്ടാക്കി. 

ദശലോമോന്‍രാജാവ്‌ മുപ്പതിനായിരം 
യിസ്രായേലുകാരെ ഈ ജോലിയില്‍ സഹായി 
ക്കാന്‍ നിര്‍ബന്ധിച്ചു. 4അവരുടെ യജമാന 
നായി അദോനീരാം എന്നൊരാളെ ശലോമോന്‍ 
രാജാവ്‌ തെരഞ്ഞെടുത്തു. ശലോമോന്‍ അവരെ 
മൂന്ന്‌ സംഘങ്ങളാക്കി തിരിച്ചു. ഓരോ സംഘ 
ത്തിനും പതിനായിരംപേര്‍ വീതം. ഓരോ 
സംഘവും ലെബനോനില്‍ ഒരു മാസം പണി 
യെടുക്കുകയും രണ്ടുമാസത്തേക്കു വീട്ടില്‍ 
പോകുകയും ചെയ്തിരുന്നു. 1മലമ്പ്രദേശത്ത്‌ 
ജോലി ചെയ്യാന്‍ എണണ്‍്പതിനായിരംപേരെ 
യും ശലോമോന്‍ നിയോഗിച്ചു. പാറ പൊട്ടി 
യ്ക്കലായിരുന്നു അവരുടെ ജോലി. പാറ ചുമ 
ക്കാന്‍ എഴുപതിനായിരം പേരുണ്ടായിരുന്നു. 
1ഈ ജോലികളെല്ലാം ചെയ്യുന്നവരുടെ മേല്‍ 
നോട്ടക്കാരായി മൂവായിരത്തി മുന്നുറുപേരും 
ഉണ്ടായിരുന്നു. [വലിയ വിലയേറിയ കല്ലുകള്‍ 
ആലയത്തിന്‍െറ അടിത്തറ പാകാനായി മുറി 
ച്ചെടുക്കാന്‍ ശലോമോന്‍രാജാവ്‌ അവരോടു 
കല്പിച്ചു. 18അനന്തരം ശലോമോന്‍െറയും ഹീരാ 



































346 


മിന്‍െറയും പണിക്കാരും ബൈബിലോസു 
കാരും കല്ലുകള്‍ ചെത്തിമിനുക്കി. ആലയം നിര്‍ 
മ്മിക്കാനുള്ള കല്ലുകളും മരവും അവര്‍ തയ്യാ 
റാക്കി. 





ശലോമോന്‍ ആലയം പണിയുന്നു 

അങ്ങനെ ശലോമോന്‍ ആലയം പണിയാന്‍ 

ആരംഭിച്ചു. യിസ്രായേലുകാര്‍ ഈജിപ്തു 
വിട്ടതിന്റെ നാനൂറ്റിയെണ്‍പതാം വര്‍ഷ 
മായിരുന്നു അത്‌, ശലോമോന്‍ യിസ്രായേല്‍ 
രാജാവായതിനന്‍െറെ നാലാം വര്‍ഷവുമായിരുന്നു 
അത്‌. വര്‍ഷത്തിനന്‍െറ രണ്ടാം മാസമായ സീവ്‌ 
മാസത്തിലായിരുന്നു അത്‌. ?ആലയത്തിന്‌ അറു 
പതുമുഴം നീളവും ഇരുപതുമുഴം വീതിയും 
മൂല്പതുമുഴം ഉയരവുമുണ്ടായിരുന്നു. ആലയ 
ത്തിന്‍െറ മുഖമണ്ഡപത്തിന്‌ ഇരുപതുമുഴം നീള 
വും പത്തുമുഴം വീതിയുമുണ്ടായിരുന്നു. മുഖമ 
ണ്ഡപം ആലയത്തിന്‍െറ മുന്‍ഭാഗം മുഴുവനും 
ഉണ്ടായിരുന്നു. ആലയത്തിനന്‍െറ വീതിയ്ക്കു 
തുല്യമായിരുന്നു അതിന്‍െറ നീളം. ര്‍ആലയ 
ത്തിന്‌ ഇടുങ്ങിയ ജനാലകളുണ്ടായിരുന്നു. പുറ 
ത്ത്‌ വീതികുറഞ്ഞതും അകത്ത്‌ വീതിയേറിയതു 
മായിരുന്നു അവ. “ആലയത്തിന്‍െറ പ്രധാന 
ഭാഗത്തിനു ചുറ്റുമായി ഒരു നിരമുറികള്‍ നിര്‍ 
മ്മിച്ചു. ആ മുറികള്‍ നിലനിലയായിട്ടുമാ 
യിരുന്നു പണിതത്‌. അവ മൂന്നു നിലയുണ്ടായി 
രുന്നു. മുറികള്‍ ആലയഭിത്തിയോടു ചേര്‍ 
ന്നിരുന്നു. എന്നാല്‍ അവയുടെ ഉത്തരങ്ങള്‍ ആ 
ഭിത്തിയിലേക്കു കയറ്റിയായിരുന്നില്ല നിര്‍മ്മി 
ചിരുന്നത്‌. മുകളിലേക്കു പോകുന്തോറും ആ 
ആലയഭിത്തിയുടെ കനം കുറഞ്ഞു വന്നു. അതി 
നാല്‍ ആ മുറികളുടെ ഒരു വശത്തുള്ള ഭിത്തി 
അതിന്‍െറ അടിയിലെ ഭിത്തിയേക്കാള്‍ കനം 
കുറഞ്ഞതായിരുന്നു. താഴത്തെ നിലയിലുള്ള 
മുറികള്‍ക്ക്‌ അഞ്ചുമുഴമായിരുന്നു വീതി. നടു 
വിലത്തെ നിലയിലെ മുറികള്‍ക്ക്‌ ആറുമുഴം 
വീതി. അതിനു മുകളിലുള്ള മുറികള്‍ക്ക്‌ ഏഴു 
മുഴം വീതിയുണ്ടായിരുന്നു. "വലിയ കല്ലുകളുപ 
യോഗിച്ചാണ്‌ പണിക്കാര്‍ ഭിത്തികള്‍ പണി 
തത്‌. മണ്ണില്‍നിന്ന്‌ അവര്‍ക്കു കിട്ടിയ സ്ഥലത്തു 
വച്ചു തന്നെ അവര്‍ കല്ലുകള്‍മുറിച്ചു. അതി 
നാല്‍ ചുറ്റികകളുടെയോ കോടാലികളുടെയോ 
മറ്റേതെങ്കിലും ഇരുമ്പായുധങ്ങളുടെയോ 
ശബ്ദം ആലയത്തിലുണ്ടായിരുന്നില്ല. 

8താഴത്തെ നിലയിലെ മുറികളിലേക്കുള്ള 
പ്രവേശനദ്വാരം ആലയത്തിനന്‍െറ തെക്കുവശ 
ത്തായിരുന്നു. അകത്ത്‌ രണ്ടും മൂന്നും നിലക 
ളിലെ മുറികളിലേക്കു ഗോവണികളുമുണ്ടായി 
രുന്നു. 

9അങ്ങനെ ശലോമോന്‍ ആലയനിര്‍മ്മാണം 
പൂര്‍ത്തീകരിച്ചു.ആലയത്തിനന്‍െറെ എല്ലാ ഭാഗ 
ങ്ങളും ദേവദാരുകൊണ്ടുള്ള പലക ഉപയോ 
ഗിച്ച്‌ മൂടിയിരുന്നു. 14ആലയത്തിനു ചുറ്റുമുള്ള 
മുറികളുടെ നിര്‍മ്മാണവും ശലോമോന്‍ പൂര്‍ 
ത്തീകരിച്ചു. ഓരോ നിലയ്ക്കും അഞ്ചുമുഴം 
ഉയരമുണ്ടായിരുന്നു. ആ മുറികളിലെ ദേവദാരു 
തുലാങ്ങള്‍ ആലയത്തെ സ്പര്‍ശിച്ചു. 

യഹോവ ശലോമോനോടു പറഞ്ഞു, 12“നീ 
എന്‍െറ നിയമങ്ങളും കല്പനകളും അനുസരി 
ച്ചാല്‍ ഞാന്‍ നിന്‍െറ പിതാവിനോടു വാഗ്‌ 
ദാനം ചെയ്ത കാര്യങ്ങള്‍ നിനക്കുവേണ്ടി 
ചെയ്യും. യിസ്രായേലുകാര്‍ക്കിടയില്‍ നീ നിര്‍ 
മ്മിക്കുന്ന ഈ ആലയത്തില്‍ ഞാന്‍ വസിക്കു 














347 


കയും ചെയ്യും. യിസ്രായേല്‍ജനതയെ ഞാ 
നൊരിക്കലും കൈവെടിയുകയില്ല.” 


ആലയത്തിന്‍െറ വിശദവിവരങ്ങള്‍ 

14അങ്ങനെ ശലോമോന്‍ ആലയനിര്‍മ്മാണം 
പൂര്‍ത്തീകരിച്ചു. കല്ലുകൊണ്ടുള്ള ഉള്‍ഭിത്തി 
ദേവദാരുപലകുകള്‍ കൊണ്ടു പൊതിഞ്ഞി 
രുന്നു. തറമുതല്‍ മച്ചുവരെ ആ പലകകള്‍ 
ഉണ്ടായിരുന്നു. ആലയത്തിന്‍െറ തറയിലെ കല്ലു 
കള്‍ സൈപ്രസ്തടി കൊണ്ടു പൊതിഞ്ഞി 
രുന്നു. 6ആലയത്തിനന്‍െറ അങ്ങേയറ്റത്ത്‌ താഴെ 
ഇരുപതുമുഴം നീളത്തില്‍ ഒരു മുറിയും അവര്‍ 
പണിതു. ഈ മുറിയുടെ ഭിത്തികളിലും തറ 
മുതല്‍ മച്ചുവരെ ദേവദാരൂപലകകള്‍ തറച്ചു. 
അതിവിശുദ്ധസ്ഥലം എന്നായിരുന്നു ആ മുറി 
വിളിക്കപ്പെട്ടിരുന്നത്‌. 17അതിവിശുദ്ധ സ്ഥല 
ത്തിനു മുമ്പില്‍ ആയിരുന്നു ആലയ ത്തിന്‍െറ 
പ്രധാനഭാഗം. ആ മുറിക്ക്‌ നാല്പതു മുഴം നീള 
മുണ്ടായിരുന്നു. 18ഈ മുറിയുടെ ഭിത്തികളിലും 
അവര്‍ ദേവദാരു പലകകള്‍ തറച്ചു ഭിത്തി 
യിലെ ഒരു കല്ലുപോലും വെളിയില്‍ കാണാമാ 
യിരുന്നില്ല. പലകകളില്‍ അവര്‍ പുഷ്പങ്ങ 
ളുടെയും കായ്കനികളുടെയും ചിത്രങ്ങള്‍ 
കൊത്തിവച്ചിരുന്നു. 

19ആലയത്തിനന്‍െറ ഏറ്റവും പിന്‍ഭാഗത്ത്‌ 
ശലോമോന്‍ ഒരു മുറി തയ്യാറാക്കി. ആ മുറി 
യഹോവയുടെ കരാറിന്‍െറ പെട്ടകത്തിനു 
വേണ്ടിയുള്ളതായിരുന്നു. 20ആ മുറിക്ക്‌ ഇരുപതു 
മുഴം നീളം, ഇരുപതുമുഴം വീതി, ഇരുപതുമുഴം 
ഉയരം എന്നിങ്ങനെയായിരുന്നു അളവ്‌. ഈ 
മുറി ശലോമോന്‍ സ്വര്‍ണ്ണം പൊതിഞ്ഞു. ഈ 
മുറിയുടെ മുമ്പിലായി അവന്‍ ഒരു ധൂപയാഗ 
പീഠവും പണിതു. യാഗപീഠം അവന്‍ സ്വര്‍ണ്ണം 
കൊണ്ടു പൊതിയുകയും അതിനെ സ്വര്‍ണ്ണച്ച 
ങ്ങലകൊണ്ട്‌ വരിഞ്ഞുകെട്ടുകയും ചെയ്തു. 
ആ മുറിയില്‍ കെരുബുമാലാഖമാരുടെ രണ്ടു 
പ്രതിമകളുണ്ടായിരുന്നു. ആ പ്രതിമകളും സ്വര്‍ 
ണ്ണം പൂശിയവയായിരുന്നു. 

22ആലയം മുഴുവന്‍ സ്വര്‍ണ്ണംകൊണ്ടു പൊ 
തിഞ്ഞിരുന്നു. അതിവിശുദ്ധസ്ഥലത്തിനു മുമ്പി 
ലുള്ള യാഗപീഠവും സ്വര്‍ണ്ണംകൊണ്ടു പൊതി 
ഞ്ഞിരുന്നു. 





പണിക്കാര്‍ ചിറകുകളുള്ള രണ്ടു കെരുബു 
മാലാഖമാരുടെ പ്രതിമകളും ഉണ്ടാക്കി. ഒലീവു 
മരംകൊണ്ടാണ്‌ അവര്‍ അതുണ്ടാക്കിയത്‌. ഈ 
കെരുബുമാലാഖമാരെ അതിവിശുദ്ധസ്ഥല 
ത്തായിരുന്നു വച്ചിരുന്നത്‌. ഓരോ കെരുബു 
മാലാഖയ്ക്കും പത്തുമുഴം ഉയരമുണ്ടായിരുന്നു. 
24-260ണ്ടു കെരുബുമാലാഖമാരും ഒരേ വലിപ്പ 
ത്തില്‍ ഒരേ രീതിയില്‍ ഉണ്ടാക്കപ്പെട്ടു. ഓരോ 
കെരുബുമാലാഖമാര്‍ക്കും രണ്ടു ചിറകുകള്‍ 
വീതമുണ്ടായിരുന്നു. ഓരോ ചിറകിനും അഞ്ചു 
മുഴം നീളമുണ്ടായിരുന്നു. ഒരു ചിറകിന്‍െറ അറ്റം 
മൂതല്‍ മറ്റേ ചിറകിന്‍െറെ അറ്റംവരെ പത്തു 
മുഴവുമായിരുന്നു. ഓരോ കെരുബുമാലാഖ 
യ്ക്കും പതിനഞ്ചടി വീതമായിരുന്നു ഉയരം. 
2അതിവിശുദ്ധസ്ഥലത്തായിരുന്നു ഈ കെരൂ 
ബുമാലാഖമാരെ വച്ചിരുന്നത്‌. അവ അടുത്തടു 
ത്തായി നിന്നു. മുറിയുടെ മദ്ധ്യത്തില്‍ അവയു 
ടെ ചിറകുകളുടെ അഗ്രങ്ങള്‍ കൂട്ടിമുട്ടിയിരുന്നു. 
മറ്റു രണ്ടു ചിറകുകളുടെ അഗ്രങ്ങളും ഭിത്തിക 
ളില്‍ സ്പര്‍ശിച്ചിരുന്നു. ഇ കെരുബുമാ 
ലാഖമാര്‍ സ്വര്‍ണ്ണത്തില്‍ പൊതിയപ്പെട്ടിരുന്നു. 





1 രാജാക്കന്മാര്‍ 6:14-7:6 


മപ്രധാനമുറിക്കും അകത്തെമുറിക്കും ചുറ്റു 
മുള്ള ഭിത്തികളില്‍ കെരുബുമാലാഖമാരുടെയും 
പനമരങ്ങളുടെയും പൂക്കളുടെയും ചിത്രങ്ങള്‍ 
കൊത്തിവച്ചിരുന്നു. 3ഇരുമുറികളുടെയും തറ 
യില്‍ സ്വര്‍ണ്ണം പൂശിയിരുന്നു. 

31പണിക്കാര്‍ ഒലിവുതടിയില്‍ രണ്ടു വാതി 
ലുകള്‍ പണിതു. ആ വാതിലുകള്‍ അവര്‍ 
അതിവിശുദ്ധസ്ഥലത്തിനന്‍െറെ പ്രവേശനദ്വാര 
ത്തിങ്കല്‍ ഉറപ്പിച്ചു. വാതിലിന്‍െറ ചട്ടത്തിന്‌ 
അഞ്ചുവശങ്ങളുണ്ടായിരുന്നു. 3ഒലിവുതടിയി 
ലാണ്‌ അവര്‍ രണ്ടു വാതിലുകളും ഉണ്ടാക്കി 
യത്‌. കെരുബുമാലാഖമാരുടെയും പനമരങ്ങളു 
ടെയും പൂക്കളുടെയും രൂപങ്ങള്‍ അവര്‍ വാതി 
ലില്‍ കൊത്തിവച്ചിരുന്നു. അനന്തരം അവര്‍ 
വാതിലുകള്‍ സ്വര്‍ണ്ണംകൊണ്ടു പൊതിഞ്ഞു. 
ദപ്രധാനമുറിയിലേക്കുള്ള കവാടത്തിനുള്ള 
കതകുകളും അവര്‍ ഉണ്ടാക്കി. സമചതുരത്തി 
ളള വാതില്‍ച്ചടും ഒലീവുതടിയിലാണ്‌ അവര്‍ 
നിര്‍മ്മിച്ചത്‌. 3അനന്തരം പൈന്‍മരം കൊണ്ട്‌ 
അവര്‍ വാതിലുകളുണ്ടാക്കി. രണ്ടു വാതിലു 
കളുണ്ടായിരുന്നു. രണ്ടു പാളികളായിരുന്നു 
ഓരോ വാതിലും. കെരുബുമാലാഖമാരുടെയും 
പനമരങ്ങളുടെയും പുഷ്പങ്ങളുടെയും രൂപ 
ങ്ങള്‍ വാതിലുകളില്‍ കൊത്തിവയ്ക്കപ്പെട്ടിരു 
ന്നു. അനന്തരം അവര്‍ അവയെ സ്വര്‍ണ്ണംകൊ 
ണ്ട്‌ പൊതിയുകയും ചെയ്തു. 

36അനന്തരം അവര്‍ നടുമുറ്റം ഉണ്ടാക്കി. ഈ 
മുറ്റത്തിനു ചുറ്റിലും അവര്‍ ഭിത്തികള്‍ കെട്ടി. 
ഓരോ ഭിത്തിയും മൂന്നുനിര ചെത്തുകല്പുകള്‍ 
കൊണ്ടും ഒരുനിര ദേവദാരുമരംകൊണ്ടുമാണ്‌ 
നിര്‍മ്മിച്ചത്‌. 37വര്‍ഷത്തിലെ രണ്ടാം മാസമായ 
സീവ്മാസത്തിലാണ്‌ അവര്‍ ആലയം പണി 
തുടങ്ങിയത്‌. യിസ്രായേല്‍രാജാവെന്ന നില 
യില്‍ ശലോമോന്‍റെ നാലാം വര്‍ഷവും. 
38എട്ടാം മാസമായ ബൂല്‍മാസത്തില്‍ ആലയ 
നിര്‍മ്മാണം കഴിഞ്ഞു. ശലോമോന്‍ ജനങ്ങള്‍ 
ക്കുമേല്‍ ഭരണമാരംഭിച്ച്‌ പതിനൊന്നാം വര്‍ഷ 
മായിരുന്നു അത്‌. ആലയം നിര്‍മ്മിക്കാന്‍ ഏഴു 
വര്‍ഷമെടുത്തു. നിര്‍ദ്ദിഷ്ടരീതിയില്‍ത്തന്നെ 
യായിരുന്നു ആലയം പണിതത്‌. 











D 














ശലോമോന്‍െറ കൊട്ടാരം 

ശലോമോന്‍രാജാവ്‌ തനിക്കായി ഒരു കൊ 

ട്ടാരവും നിര്‍മ്മിച്ചു. ശലോമോനന്‍െറ കൊ 
ട്ടാരം പണിയാന്‍ പതിമൂന്നു വര്‍ഷമെടുത്തു. 
2ലെബാനോനന്‍െറ വനം” എന്നു വിളിക്കപ്പെ 
ടുന്ന മന്ദിരം കൂടി ശലോമോന്‍ നിര്‍മ്മിച്ചു. 
അതിനു നൂറുമുഴം നീളവും അമ്പതുമുഴം വീതി 
യും മുപ്പതുമുഴം ഉയരവുമുണ്ടായിരുന്നു. അതി 
നു നാലുനിര ദേവദാരുകൊണ്ടുള്ള തൂണുകളും 
ഓരോതൂണിന്‍െറ മുകളില്‍ ഓരോ ദേവദാരു 
തൊപ്പിയുംവീതം പിടിപ്പിച്ചിരുന്നു. തൂണുകള്‍ 
ക്കു മുകളിലൂടെ ദേവദാരുകൊണ്ടുള്ള ഉത്തര 
ങ്ങളും ഉറപ്പിച്ചിരുന്നു. അവയിലായിരുന്നു മച്ചി 
നുള്ള ദേവദാരുപലകകള്‍ പിടിപ്പിച്ചിരുന്നത്‌. 
ഓരോഭാഗം തൂണുകള്‍ക്കും പതിനഞ്ച്‌ ഉത്തര 
ങ്ങള്‍ വീതമുണ്ടായിരുന്നു. ആകെ നാല്പത്തഞ്ച്‌ 
ഉത്തരങ്ങള്‍. 4ചുമരുകളുടെ ഓരോ വശത്തും 
മൂന്നുനിര ജനാലകളും ഉണ്ടായിരുന്നു. അവയെ 
ല്ലാം നേര്‍ക്കുനേരെ ആയിരുന്നു. ഓരോ അറ്റ 
ത്തും മൂന്നു വാതിലുകള്‍ വീതമുണ്ടായിരുന്നു. 
എല്ലാ വാതില്‍പ്പാളികളും ചട്ടങ്ങളും സമചതുര 
ത്തിലുമായിരുന്നു. ശലോമോന്‍ “സ്തൂപ 
മണ്ഡപങ്ങളും” പണിതു. അതിനു അമ്പതു 











1 രാജാക്കന്മാര്‍ 7:7-33 


മുഴം നീളവും മുപ്പതുമുഴം വീതിയും ഉണ്ടായി 
രുന്നു. അതിന്‍െറ മുന്‍വശത്ത്‌ സ്തംഭങ്ങളില്‍ 
താങ്ങി നിര്‍ത്തിയിരുന്ന ഒരു മേല്‍ക്കട്ടിയും 
ഉണ്ടായിരുന്നു. 

ശലോമോന്‍ ഒരു സിംഹാസനമുറിയും 
പണിയിച്ചു. അതിലിരുന്നായിരുന്നു അവന്‍ 
നീതിനിര്‍വഹണം നടത്തിയത്‌. അതിനെ 
അവന്‍ “വിധി മണ്ഡപം” എന്നു വിളിച്ചു. 


348 


പങ്ങളുടെ മുകളിലുള്ള മകുടങ്ങളെ മൂടുന്നതിന്‌ 
അവര്‍ ഈ ഒഓട്ടുനീര്‍മാതളപ്പഴങ്ങള്‍ ഉപയോ 
ഗിച്ചു. 9അഞ്ചുമുഴം ഉയരമുള്ള തൂണുകളുടെ 
മകുടങ്ങള്‍ക്ക്‌ പൂക്കളുടെ രൂപമായിരുന്നു. 
20സ്തംഭങ്ങളുടെ മുകളിലായിരുന്നു മകുടങ്ങള്‍. 
അവ വലപ്പണിയുടെ മുകളിലായിരുന്നു. അവി 
ടെ മകുടങ്ങള്‍ക്കു ചുറ്റുമായി നിരനിരയായി 
ഇരുപതു നീര്‍മാതളപ്പഴങ്ങളുണ്ടായിരുന്നു. 21ഈ 





ആ മുറിയുടെ തറമുതല്‍ മച്ചുവരെ ദേവദാരു 
പലകകള്‍ തറച്ചിരുന്നു. 

ശലോമോന്‍ താമസിച്ചിരുന്ന ഭവനം വിധിമ 
ണ്ഡപത്തിന്‍െറ ഉള്ളിലായിരുന്നു. വിധി 
മണ്ഡപംപോലെ തന്നെയായിരുന്നു ആ ഭവ 
നവും നിര്‍മ്മിച്ചിരുന്നത്‌. ഈജിപ്തിലെ രാജാ 
വിന്‍െറ പുത്രിയായ തന്‍െറ ഭാര്യയ്ക്കും അവന്‍ 
അതേപോലൊരു ഭവനം പണികഴിപ്പിച്ചിരുന്നു. 








ഈ കെട്ടിടങ്ങളെല്ലാം വിലയേറിയ കല്ലു 
കള്‍ കൊണ്ടുണ്ടാക്കിയവയായിരുന്നു. ഈര്‍ച്ച 
വാളുകൊണ്ടായിരുന്നു അവ ശരിയായ fe 
ത്തില്‍ മുറിച്ചെടുത്തിരുന്നത്‌. അവയുടെ മുമ്പ 
ലും പുറകിലും ചെത്തിമിനുക്കിയിരുന്നു. അടി 
ത്തട്ടുമുതല്‍ ഭിത്തിയുടെ മുകള്‍നിര വരെ ഈ 
വിലയേറിയ കല്ലുകള്‍കൊണ്ടാണ്‌ നിര്‍മ്മി 
ചത്‌. മുറ്റത്തിനു ചുറ്റുമുള്ള ഭിത്തിപോലും വില 
യേറിയ കല്ലുകള്‍ കൊണ്ടുണ്ടാക്കിയവയാണ്‌. 
10അടിത്തറ വിലയേറിയ വലിയ കല്ലുകള്‍ 
കൊണ്ട്‌ നിര്‍മ്മിച്ചിരുന്ന. അവയില്‍ ചില കല്ലു 
കള്‍ക്ക്‌ പത്തു മുഴവും മറ്റു ചിലവയ്ക്ക്‌ എട്ടു 
മുഴവും നീളമുണ്ടായിരുന്നു. 1ആ കല്ലുകളുടെ 
മുകളില്‍ മറ്റു വിലയേറിയ കല്ലുകളും ദേവദാരു 
കൊണ്ടുള്ള ഉത്തരങ്ങളും ഉണ്ടായിരുന്നു. 2കൊ 
ട്ടാരമുറ്റം, ആലയമുറ്റം, ആലയത്തിലെ മുഖമ 
ണ്ഡപം എന്നിവയ്ക്കു ചുറ്റുമെല്ലാം ചുവരുകള്‍ 
ഉണ്ടായിരുന്നു. ആ ചുവരുകള്‍ മൂന്നു നിരകല്ലു 
കള്‍കൊണ്ടും ഒരുനിര ദേവദാരുതടികൊണ്ടു 
മാണ്‌ നിര്‍മ്മിക്കപ്പെടുത്‌. 

13ടെറിലെ ഹൂരാം എന്നൊരാള്‍ക്ക്‌ ശലോ 
മോന്‍രാജാവ്‌ ഒരു സന്ദേശമയച്ചു. ഹൂരാമിനെ 
ശലോമോന്‍ യെരൂശലേമിലേക്കു കൊണ്ടു 
വന്നു. 14നഫ്താലിയുടെ ഗോത്രത്തില്‍പ്പെട്ട 
ഒരു യിസ്രായേലുകാരിയായിരുന്നു ഹൂരാമി 
നെറ അമ്മ. അവന്‍െറ പരേതനായ പിതാവ്‌ 














രണ്ട്‌ ഓട്ടു സ്തംഭങ്ങളും ഹൂരാം ആലയത്തിനന്‍െറ 
മുഖമണ്ഡപത്തില്‍ വെച്ചു. ഒരു സ്തംഭം പ്രവേ 
ശനദ്വാരത്തിന്‍െറ തെക്കു വശത്തും മറ്റേത്‌ 
വടക്കു വശത്തും വെച്ചു. യാഖീ൯ എന്നായിരു 
ന്നു തെക്കേ സ്തംഭത്തിന്‍െറ പേര്‌. വടക്കേ 
സ്തംഭത്തിനന്‍്്റേത്‌ ബോവസ്‌ എന്നും. 22പൂ 
ഷ്പാകൃതിയിലുള്ള മകുടങ്ങള്‍ അവര്‍ സ്തംഭ 
ങ്ങളുടെ മുകളിലാണു വച്ചിരുന്നത്‌. അങ്ങനെ 
രണ്ടു സ്തംഭങ്ങളുടെയും മേലുള്ള പണികള്‍ 
അവസാനിച്ചു. 

23അനന്തരം ഹൂരാം ഓടുകൊണ്ട്‌ വൃത്താകൃതി 
യിലൊരു കുളം നിര്‍മ്മിച്ചു. ആ കുളത്തിന്‌ 
അവര്‍ “കടല്‍” എന്ന്‌ പേരിട്ടു. കുളത്തിന്‌ മുപ്പ 
തുമുഴം ചുറ്റളവുണ്ടായിരുന്നു. അതിന്‌ പത്തു 
മുഴം വ്യാസവും അഞ്ചുമുഴം ആഴവുമുണ്ടായി 
രുന്നു. 4കുളത്തിനന്‍െറ പുറംവക്കില്‍ ഒരു ചുറ്റു 
ണ്ടായിരുന്നു. ആ ചുറ്റിനു താഴെ രണ്ടു നിരയില്‍ 
ചുറ്റും കായ്കനികള്‍ വാര്‍ത്തിരുന്നു. അത്‌ 
കുളത്തിനോടു ചേര്‍ത്ത ഒറ്റക്കഷണമായിട്ടായി 
രുന്നു വാര്‍ത്തിരുന്നത്‌. 25പന്ത്രണ്ട ഓട്ടുകാളകള്‍ 
ആ കുളം ചുമന്നിരുന്നു. ഈ പന്ത്രണ്ടുകാളകളും 
കുളത്തില്‍ നിന്നും പുറത്തേക്കു നോക്കിക്കൊ 
ണ്ടാണു നിന്നിരുന്നത്‌. മൂന്നെണ്ണം വടക്കോട്ടും 
മൂന്നെണ്ണം കിഴക്കോട്ടും മൂന്നെണ്ണം തെക്കോട്ടും 
മൂന്നെണ്ണം പടിഞ്ഞാട്ടും നോക്കിയിരുന്നു. 26കുള 
ത്തിന്‍റെ വശങ്ങള്‍ക്ക്‌ മൂന്നിഞ്ചു കനമുണ്ടാ 
യിരുന്നു. കുളത്തിന്‍െറ ചുറ്റിന്‌ ഒരു കോപ്പയുടെ 
ചുറ്റിന്‍െറയോ പൂവിന്‍െറ ഇതളുകളുടെയോ 
രൂപമായിരുന്നു. കുളത്തില്‍ പതിനോരായിരം 
ഗാലന്‍ വെള്ളം കൊള്ളുമായിരുന്നു. 

27അനന്തരം ഹൂരാം ഓടുകൊണ്ടുള്ള പത്തു 
വണ്ടികളുണ്ടാക്കി. ഓരോന്നിനും നാലുമുഴം 
നീളവും നാലുമുഴം വീതിയും മൂന്നുമുഴം ഉയര 
വുമുണ്ടായിരുന്നു. 2ചട്ടങ്ങള്‍ക്കകത്തു പിടി 














ടൈറുകാരനുമായിരുന്നു. ഹൂരാം ഓടുകൊണ്ട്‌ 
സാധനങ്ങള്‍ ഉണ്ടാക്കുന്നതില്‍ അതിവിദഗ്ദനും 
പരിചയസമ്പന്നനായ പണിക്കാരനുമായിരു 
ന്നു. ശലോമോന്‍രാജാവ്‌ ഹൂരാമിനോട വരാന്‍ 
ആവശ്യപ്പെടുകയും അയാളതു സ്വീകരിക്കു 
കയും ചെയ്തു. അങ്ങനെ ശലോമോന്‍ രാജാവ്‌ 
ഹൂരാമിനെ എല്ലാ ഓട്ടുപണികളുടെയും ചുമ 
തലക്കാരനാക്കി. ഓടു കൊണ്ടുള്ള എല്ലാ സാധ 
നങ്ങളും അയാളാണ്‌ ഉണ്ടാക്കിയത്‌. 

15ഹൂരാം രണ്ട്‌ ഓട്ടു തൂണുകളുണ്ടാക്കി. ഓരോ 
തൂണിനും പതിനെട്ടു മുഴം ഉയരവും പന്ത്രണ്ടു 
മുഴം ചുറ്റളവും ഉണ്ടായിരുന്നു. തൂണുകള്‍ 
പൊള്ളയും മൂന്നിഞ്ചു കനത്തിലുള്ള ലോഹം 
കൊണ്ടുണ്ടാക്കിയതുമായിരുന്നു. 16അഞ്ചുമുഴം 
വീതം ഉയരമുള്ള രണ്ടു മകുടങ്ങളും അയാളു 
ണ്ടാക്കി. ആ മകുടങ്ങള്‍ അയാള്‍ സ്തൂപങ്ങ 
ളുടെ മുകളിലുറപ്പിച്ചു. 17അനന്തരം അയാള്‍ 
സ്തംഭങ്ങളുടെ മുകളിലെ മകുടങ്ങള്‍ക്ക്‌ ചങ്ങല 
കള്‍കൊണ്ടുള്ള രണ്ടു വലകളുണ്ടാക്കി. 18അന 
ന്തരം അയാള്‍ നീര്‍മാതളപ്പഴംപോലുള്ള രൂപ 








പ്പിച്ച ചതുരപ്പലകകള്‍കൊണ്ടാണ്‌ വണ്ടികളു 
ണ്ടാക്കിയത്‌. 22പലകകളിലും ചട്ടങ്ങളിലും ഓടു 
കൊണ്ടുണ്ടാക്കിയ സിംഹങ്ങളും കാളകളും 
കെരുബുമാലാഖകളുമുണ്ടായിരുന്നു. കാളകളു 
ടെയും സിംഹങ്ങളുടെയും മുകളിലും താഴെയും 
അലങ്കാരപ്പണികള്‍ ചെയ്തിരുന്നു. 34ഓരോ 
വണ്ടിയ്ക്കും നാല്‍ ഓട്ടുചക്രങ്ങളും ഓടുകൊ 
ണ്ടുള്ള അച്ചുതണ്ടുകളുമുണ്ടായിരുന്നു. നാലു 
മൂലയിലും ഓരോ തൊട്ടിയ്ക്കുള്ള കാലുകളും 
ഉറപ്പിച്ചിരുന്നു. ആ കാലുകളിലും ഓടുകൊ 
ണ്ടുള്ള പൂക്കളുടെ ചിത്രപ്പണികളുണ്ടായിരുന്നു. 
31തൊട്ടിയുടെ മുകളില്‍ ഒരു ചട്ടമുണ്ടായിരുന്നു. 
അത്‌ തൊട്ടിയുടെ മുകളില്‍ ഒരു മുഴം ഉയര്‍ന്നു 
നിന്നു. തൊട്ടിയുടെ വടുത്തിലുള്ള വായ്ക്ക്‌ 
ഒന്നരമുഴം വ്യാസമുണ്ടായിരുന്നു. ചട്ടത്തില്‍ 
ഓടുകൊണ്ടുള്ള ചിത്രപ്പണികള്‍ കൊത്തിയി 
രുന്നു. ചട്ടം വൃത്തത്തിലല്ല സമചതുരത്തിലാ 
യിരുന്നു. 3ചേട്ടത്തിനടിയില്‍ നാല്‍ ചക്രങ്ങളു 
ണ്ടായിരുന്നു. ഈ ചക്രങ്ങള്‍ക്ക്‌ ഒന്നരമുഴം 
വ്യാസമുണ്ടായിരുന്നു. ചക്രങ്ങള്‍ക്കിടയിലുള്ള 
അച്ചുതണ്ടുകള്‍ വണ്ടിയോടു ചേര്‍ത്ത്‌ ഒറ്റക്ക 











ങ്ങളുടെ രണ്ടുനിര ഓടുകൊണ്ടുണ്ടാക്കി. സ്തൂ 


ഷണമായിട്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത്‌. 33ച 


349 


ക്രങ്ങള്‍ ഒരു രഥത്തിന്‍റെ ചക്രങ്ങള്‍പോലെ 
യായിരുന്നു. ചക്രങ്ങളിലെ അച്ചുതണ്ടുകളും 
പട്ടകളും അഴികളും ചക്രച്ചുഴികളും എല്ലാം 
ഓടുകൊണ്ടുണ്ടാക്കിയവയായിരുന്നു. 

33ഓരോ വണ്ടിയുടെയും നാലൂമൂലകളില്‍ 
നാലുതാങ്ങുകള്‍ ഉണ്ടായിരുന്നു. അവ വണ്ടി 
യോടു ചേര്‍ത്ത്‌ ഒറ്റക്കഷണമായി ഉണ്ടാക്കിയി 
രുന്നു. ഓരോ വണ്ടിയുടേയും മുകളില്‍ ചുറ്റു 
മായി ഓടുകൊണ്ടുള്ള ഒരു പട്ട തറച്ചിരുന്നു. 
അതും വണ്ടിയോടു ചേര്‍ത്ത്‌ ഒറ്റക്കഷണമാക്കി 
യിരുന്നു. 3വണ്ടിയുടെ വശങ്ങളിലും ചട്ടങ്ങ 
ളിലും ഓടില്‍ കൊത്തിവച്ച കെരുബുമാലാഖ 
മാരുടെയും സിംഹങ്ങളുടെയും പനമരങ്ങളുടെ 
യും ചിത്രങ്ങളുണ്ടായിരുന്നു. ഈ ചിത്രങ്ങ 
ളെല്ലാം സ്ഥലം ലഭ്യമായതനുസരിച്ച്‌ വണ്ടിയി 
ലെല്ലായിടത്തും ഉണ്ടായിരുന്നു. വണ്ടിക്കു ചുറ്റു 
മുള്ള ചട്ടങ്ങളിലും പൂക്കള്‍ കൊത്തിവെച്ചി 
രുന്നു. 37ഹൂരാം പത്തു വണ്ടികളുണ്ടാക്കി. അവ 
യെല്ലാം ഒരുപോലെയുമായിരുന്നു. ഓരോ 
വണ്ടിയും ഓടുകൊണ്ടുണ്ടാക്കിയതായിരുന്നു. 
ഓടുരുക്കി ഒരു അച്ചിലേക്കൊഴിച്ചു. അതിനാല്‍ 
എല്പാവണ്ടികള്‍ക്കും ഒരേ വലിപ്പവും രൂപവു 





1 രാജാക്കന്മാര്‍ 7:34-8:8 


48-5ആലയത്തിലേക്കു സ്വര്‍ണ്ണംകൊണ്ടുള്ള 
അനേകം സാധനങ്ങള്‍ കൂടി ഉണ്ടാക്കണമെന്ന്‌ 
ശലോമോന്‍ കല്ലിച്ചു. സ്വര്‍ണ്ണംകൊണ്ടു നിര്‍ 
മ്മിക്കാന്‍ ശലോമോന്‍ കല്ലിച്ച സാധനങ്ങള്‍ 
ഇവയൊക്കെയായിരുന്നു: 
സ്വര്‍ണ്ണ യാഗപീഠം; സ്വര്‍ണ്ണ മേശ (ഈ 
മേശമേല്‍ വെച്ചായിരുന്നു വിശുദ്ധഅപ്പം 
ദൈവത്തിനര്‍പ്പിച്ചിരുന്നത്‌); തങ്കം കൊ 
ണ്ടുള്ള വിളക്കുകാലുകള്‍ (അതിവിശുദ്ധ 
സ്ഥലത്തിനു മുന്നില്‍ തെക്കുവശത്ത്‌ 
അഞ്ചും വടക്കുവശത്ത്‌ അഞ്ചുംവീതം); 
സ്വര്‍ണ്ണ പുഷ്പങ്ങള്‍, വിളക്കുകള്‍, ചവ 
ണകള്‍; തങ്കക്കോപ്പകള്‍, കത്രികകള്‍, 
ചെറുതളികകള്‍, കല്‍ക്കരി എടുക്കാനുള്ള 
പാത്രങ്ങള്‍; അകത്തെ മുറിയായ അതി 
വിശുദ്ധസ്ഥലത്തേക്കും ആലയത്തിനെറെ 
പ്രധാനമുറിയിലേക്കുമുള്ള വാതിലുക 
ളുടെ വിജാഗിരികള്‍, ആലയത്തിനന്‍െറെ 
പ്രവേശനകവാടത്തിലെ വാതിലുകള്‍. 














അങ്ങനെ യഹോവയുടെ ആലയത്തിനു 
വേണ്ടി ചെയ്യാനാഗ്രഹിച്ചതെല്ലാം ശലോമോന്‍ 





മായിരുന്നു. 
38പത്തു തൊട്ടികളും ഹൂരാം ഉണ്ടാക്കി. പത്തു 
വണ്ടികളില്‍ ഒരോന്നിനും ഓരോ തൊട്ടി 
വീതം. ഓരോ തൊട്ടിക്കും നാലൂമുഴം വ്യാസമു 
ണ്ടായിരുന്നു. അവയിലോരോന്നിലും ഇരുനൂറ്റി 
മുപ്പതു ഗാലന്‍ വെള്ളം കൊള്ളുമായിരുന്നു. 
39ഹൂരാം അഞ്ചു വണ്ടികള്‍ ആലയത്തിന്‍െറ 
തെക്കുവശത്തും മറ്റേ അഞ്ചെണ്ണം വടക്കു വശ 
ത്തും ഇട്ടു. വലിയ കുളം അവന്‍ ആലയ 
ത്തിന്‍െറ തെക്കു. കിഴക്കേ മൂലയ്ക്കുമായിരുന്നു 
സ്ഥാപിച്ചത്‌. 40-45കുടങ്ങള്‍, കോരികകള്‍, കി 

ങ്ങള്‍ എന്നിവ ഹൂരാം നിര്‍മ്മിച്ചു. ശലോ 
മോന്‍രാജാവ്‌ ആവശ്യപ്പെട്ടുതനുസരിച്ചാണ്‌ 
അയാള്‍ ഈ സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയത്‌. 
യഹോവയുടെ ആലയത്തിനുവേണ്ടി ഹൂരാം 
നിര്‍മ്മിച്ച സാധനങ്ങളുടെ പട്ടിക: 

രണ്ടു സ്തംഭങ്ങള്‍ സ്തംഭങ്ങളുടെ മുകളി 
ലുള്ള തൊട്ടിപോലുള്ള രണ്ടു മകുടങ്ങള്‍. 
മകുടങ്ങള്‍ക്കു ചുറ്റും വയ്ക്കാനുള്ള രണ്ടു വല 
കള്‍, രണ്ടു വലകള്‍ക്കുള്ള നാനൂറു നീര്‍മാതള 
പഴങ്ങള്‍. സ്തംഭങ്ങളുടെ മുകളിലെ മകുടങ്ങള്‍ 
ക്കുള്ള തൊട്ടികൾ മറയ്ക്കുന്നതിനുള്ള ഓരോ 
വലയിലും രണ്ടു നിരകളായി നീര്‍മാതളപ്പഴ 
ങ്ങള്‍. ഒരു വണ്ടിയില്‍ ഒരു തൊട്ടിവീതം എന്ന 
കണക്കിനു പത്തു വണ്ടികള്‍. പന്ത്രണ്ടു കാള 
കള്‍ ചുമക്കുന്ന വലിയ കുളം. കലങ്ങള്‍, 
ചെറിയ കോരികകള്‍, ചെറിയ കിണുങ്ങള്‍ 
കൂടാതെ യഹോവയുടെ ആലയത്തിനാവശ്യ 
മായ എല്ലാ പാത്രങ്ങളും. 

ശലോമോന്‍൯രാജാവ്‌ ആവശ്യപ്പെട്ട എല്ലാ 
സാധനങ്ങളും ഹൂരാം ഉണ്ടാക്കി. മിനുസപ്പെടു 
ത്തിയ ഓടുകൊണ്ടാണവയെല്ലാം ഉണ്ടാക്കി 
യത്‌. 4647ഈ സാധനങ്ങള്‍ ഉണ്ടാക്കാനുപയോ 
ഗിച്ച ഓട്‌ ശലോമോന്‍ ഒരിക്കലും തൂക്കി 
നോക്കിയിരുന്നില്ല. അവ അത്രമാത്രം ഉണ്ടായി 
രുന്നു. അതിനാല്‍ ഓടിന്‍െറെ ആകെ തൂക്കം 
ഒരിക്കലും അറിയാനായില്ല. യോര്‍ദ്ദാ൯നദിക്കു 
സമീപം സുക്കോത്തിനും സാരെഥാനിനും 
ഇടയിലുള്ള സമതലത്തില്‍വച്ച്‌ ഇവ ഉണ്ടാക്ക 
ണമെന്നു ശലോമോന്‍രാജാവു കല്ലിചിരുന്നു. 
നിലത്തുവചിരുന്ന അച്ചുകളില്‍ ഓട്‌ ഉരുക്കി 
യൊഴിച്ചാണവര്‍ അവ ഉണ്ടാക്കിയത്‌. 


























രാജാവ്‌ ചെയ്തു തീര്‍ത്തു. ഈ പ്രത്യേകകാര്യ 
ത്തിന്‌ തന്‍െറ പിതാവായ ദാവീദു സമ്പാദിച്ചു 
വച്ച എല്ലാ സാധനങ്ങളും അപ്പോള്‍ ശലോ 
മോന്‍രാജാവിനു കിട്ടി. അവന്‍ ഈ സാധന 
ങ്ങള്‍ ആലയത്തിലേക്കു കൊണ്ടുവന്നു. സ്വര്‍ 
ണ്ണവും വെള്ളിയും അയാള്‍ യഹോവയുടെ 
ആലയത്തിലെ ഖജനാവില്‍ സൂക്ഷിച്ചു. 








സാക്ഷ്യപെട്ടകം ആലയത്തില്‍ 

യിസ്രായേലിലെ എല്ലാ മൂപ്പന്മാരെയും 

ഗോത്രത്തലവന്മാരെയും യിസ്രായേല്‍ 
കുടുംബത്തലവന്മാരെയും ശലോമോന്‍രാജാവ്‌ 
വിളിച്ചുകൂട്ടി. യെരൂശലേമില്‍ തന്‍െറയടുത്തേ 
ക്കു വരുവാന്‍ അവന്‍ അവരോടാവശ്യപ്പെട്ടു. 
സാക്ഷ്യപെട്ടകം ദാവീദിന്‍റെ നഗരത്തില്‍ 
നിന്നും ആലയത്തിലേക്കു കൊണ്ടുവരുന്നതി 
നാണ്‌ ശലോമോന്‍ അവരെ വരുത്തിയത്‌. 2അ 
തിനാല്‍ എല്ലാ യിസ്രായേലുകാരും ശലോ 
മോന്‍രാജാവിന്‍െറയടുത്തു വന്നു. വര്‍ഷത്തി 
ന്‍െറ ഏഴാം മാസമായ ഏഥാനീംമാസ ത്തിലെ 
വിശുദ്ധഅവധിദിവസമായ കൂടാരത്തിരുനാളി 
ലായിരുന്നു അത്‌ സംഭവിച്ചത്‌. 

യിസ്രായേലിലെ മൂപ്പന്മാരെല്ലാം അവിടെ 
യെത്തി. അനന്തരം പുരോഹിതന്മാര്‍ വിശുദ്ധ 
പെട്ടകം എടുത്തു. 4അവര്‍ സമ്മേളനക്കൂടാര 
ത്തോടും അതിലുള്ള വിശുദ്ധസാധനങ്ങളോടു 
മൊപ്പം യഹോവയുടെ വിശുദ്ധപെട്ടകം എടു 
ത്തു. ഈ സാധനങ്ങള്‍ എടുക്കാന്‍ ലേവ്യര്‍ 
പുരോഹിതന്മാരെ സഹായിച്ചു. ശലോമോന്‍ 
രാജാവും മറ്റെല്ലാ യിസ്രായേലുകാരും സാക്ഷ്യ 
പെട്ടകത്തിനു മുമ്പില്‍ സമ്മേളിച്ചു. അവര്‍ 
അസംഖ്യം ആടുകളെയും കന്നുകാലികളെയും 
ബലിയര്‍പ്പിച്ചു. അനന്തരം പുരോഹിതന്മാര്‍ 
യഹോവയുടെ സാക്ഷ്യപെട്ടകം ശരിയായ 
സ്ഥലത്തു വച്ചു. അത്‌ ആലയത്തിലെ അതിവി 
ശുദ്ധ സ്ഥലത്തായിരുന്നു. കെരുബുമാലാഖമാ 
രുടെ ചിറകുകള്‍ക്കടിയിലായിരുന്നു സാക്ഷ്യ 
പെട്ടകം വെച്ചത്‌. "കെരൂബുമാലാഖമാരുടെ 
ചിറകുകള്‍ വിശുദ്ധപെട്ടകത്തിനുമേല്‍ വിരി 
ഞ്ഞുനിന്നിരുന്നു. വിശുദ്ധപെട്ടകത്തെയും 
അവയുടെ തണ്ടുകളെയും ചിറകുകള്‍ മൂടിയി 
രുന്നു. “ആ തണ്ടുകള്‍ വളരെ നീളമുള്ളവയാ 


























1 രാജാക്കന്മാര്‍ 8:9-30 


യിരുന്നു. അതിവിശുദ്ധസ്ഥലത്തിനു മുമ്പി 
ലുള്ള വിശുദ്ധസ്ഥലത്തു നില്‍ക്കുന്ന ഏതൊ 
രാള്‍ക്കും തണ്ടുകളുടെ അഗ്രങ്ങള്‍ കാണാമായി 
രുന്നു, പക്ഷേ പുറമെ നിന്നാര്‍ക്കും അവ 
കാണാന്‍ കഴിയുമായിരുന്നില്ല. ഇന്നും തണ്ടു 
കള്‍ അവിടെയുണ്ട്‌. ഹോരേബ്‌ എന്ന സ്ഥല 
ത്തുവച്ച്‌ മോശെവച്ച രണ്ടു കല്ലലകകള്‍ മാത്ര 
മേ വിശുദ്ധപെട്ടകത്തിനുള്ളില്‍ ഉണ്ടായിരുന്നു 
ള്ളു. യിസ്രായേല്‍ജനതയുമായി അവര്‍ ഈജി 





350 


20“അങ്ങനെ താന്‍ ചെയ്ത വാഗ്ദാനം 
യഹോവ പാലിച്ചു. എനെറെ പിതാവായ ദാവീ 
ദിന്‍െറ സ്ഥാനത്തു ഞാനാണിന്നു രാജാവ്‌. 
ഇപ്പോള്‍ യഹോവ വാഗ്ദാനം ചെയ്തതു 
പോലെ ഞാന്‍ യിസ്രായേല്‍ജനതയെ ഭരിക്കു 
ന്നു. യിസ്രായേലിന്‍റെ ദൈവമാകുന്ന യഹോ 
വയ്ക്കു ഞാന്‍ ആലയം പണിതു. വിശുദ്ധ 
പെട്ടകത്തിന്‌ ഞാന്‍ ആലയത്തില്‍ ഒരു സ്ഥ 
ലവും ഉണ്ടാക്കി. നമ്മുടെ പൂര്‍വ്വികരുമായി 











പ്തില്‍നിന്നും പുറത്തുവന്നതിനു ശേഷം 
യഹോവ കരാര്‍ ഉണ്ടാക്കിയത്‌ ഹോരേബില്‍ 
വച്ചായിരുന്നു. 


10പുരോഹിതന്മാര്‍ വിശുദ്ധപെട്ടകം അതി 
വിശു സ്ഥലത്തു വച്ചു. അനന്തരം പുരോഹി 
തന്മാര്‍ അതിവിശുദ്ധസ്ഥലത്തുനിന്നും പുറത്തു 
വന്നപ്പോള്‍ യഹോവയുടെ ആലയത്തില്‍ മേ 
ഘം വന്നു നിറഞ്ഞു. 1ആലയത്തില്‍ യഹോവ 
യുടെ തേജസ്സു വന്നൂനിറഞ്ഞതിനാല്‍ പുരോ 
ഹിതന്മാര്‍ക്കു തങ്ങളുടെ ജോലി തുടരാനായില്ല. 
2അപ്പോള്‍ ശലോമോന്‍ പറഞ്ഞു, 

“ആകാശത്തു തിളങ്ങാന്‍ യഹോവ സൂര്യനെ 
സൃഷ്ടിച്ചു, പക്ഷേ അവന്‍ തനിക്കു വസിക്കാന്‍ 
ഇരുണ്ട മേഘത്തെ എടുത്തു. * 

ഞാന്‍ നിനക്കായി ഒരു അത്ഭുതകരമായ 
ആലയം നിര്‍മ്മിച്ചു, നിനക്കു നിത്യമായി വസി 
ക്കാനൊരിടം.” Hയിസ്രായേല്‍ജനത മുഴുവന്‍ 
അവിടെ നില്ലുണ്ടായിരുന്നു. അതിനാല്‍ ശലോ 
മോന്‍രാജാവ്‌ അവരുടെനേര്‍ക്കു തിരിയുകയും 
അവരെ അനുഗ്രഹിക്കാന്‍ ദൈവത്തോടാവ 
ശ്യപ്പെടുകയും ചെയ്തു. 15അനന്തരം ശലോ 
മോന്രാജാവ്‌ യഹോവയോടു ദീര്‍ഘമായൊരു 
പ്രാര്‍ത്ഥന നടത്തി. അവന്‍ ഇതായിരുന്നു പ്രാര്‍ 
ത്ഥിച്ചത്‌, 

“യിസ്രായേലിന്‍െറ ദൈവമാകുന്ന യഹോവ 
മഹാനാകുന്നു. എന്‍റ പിതാവായ ദാവീദി 
നോടു ചെയ്ത വാഗ്ദാനം യഹോവ സ്വയം 
നടപ്പാക്കി. യഹോവ എന്‍െറ പിതാവിനോടു 
പറഞ്ഞു, എന്‍റെ ജനതയായ, യിസ്രായേലു 
കാരെ ഞാന്‍ ഈജിപ്തില്‍നിന്നും കൊണ്ടു 
വന്നു. എന്നാല്‍ യിസ്രായേല്‍ഗോത്രങ്ങളില്‍ 
നിന്നും ഞാനിനിയും എന്‍െറ മഹത്വത്തിനുള്ള 
ആലയത്തിനായി ഒരു നഗരം തെരഞ്ഞെടുത്തി 
ട്ടില്ല. എന്‍െറ ജനതയായ യിസ്രായേലുകാരെ 
നയിക്കാന്‍ ഞാന്‍ ഒരാളെയും തെരഞ്ഞെടുത്തി 
ട്ടില്ല. എന്നാലിപ്പോള്‍ ഞാന്‍ ആദഭരിക്കപ്പെടു 
വാനുള്ള നഗരമായി യെരൂശലേമിനെ തെര 
ഞ്ഞെടുത്തിരിക്കുന്നു. എന്‍റെ ജനതയായ യി 
സ്രായേലുകാരെ ഭരിക്കാന്‍ ഞാന്‍ ദാവീദി 
നെയും തെരഞ്ഞെടുത്തിരിക്കുന്നു.” 

17“യിസ്രായേലിന്‍െറ ദൈവമാകുന്ന യഹോ 
വയെ ആദരിക്കാന്‍ ഒരു ആലയം പണിയണ 
മെന്ന്‌ എന്‍െറ പിതാവിന്‌ അതിയായ ആഗ്ര 
ഹമുണ്ടായിരുന്നു. 8പക്ഷേ എനെറെ പിതാവായ 
ദാവീദിനോട്‌ യഹോവ പറഞ്ഞു, “എന്നെ 
മഹത്വപ്പെടുത്താ൯ന്‍ ഒരു ആലയം പണിയുന്ന 
തിനു നിനക്ക്‌ അതിയായ ആഗ്രഹമുണ്ടെന്ന്‌ 
എനിക്കറിയാം. എന്‍െറ ആലയം പണിയാന്‍ 
നിനക്കാഗ്രഹമുള്ളതും കൊള്ളാം. പക്ഷേ 




















യഹോവ ഉണ്ടാക്കിയ കരാറാണ്‌ വിശുദ്ധപെട്ട 
കത്തിന്‍െറയുള്ളില്‍. നമ്മുടെ പൂര്‍വ്വികരെ 
ഈജിപ്തില്‍ നിന്നും പുറത്തേക്കു നയിച്ച 
പോള്‍ യഹോവ അവരുമായി ഉണ്ടാക്കിയതാ 
ണ്‌ ആ കരാര്‍.” 

22അനന്തരം ശലോമോന്‍ യഹോവയുടെ 
യാഗപീഠത്തിനു മുന്നില്‍ നിന്നു. ജനങ്ങളെല്ലാ 
വരും അവന്‍െറ മുമ്പില്‍ നില്‍ക്കുകയായിരുന്നു. 
ശലോമോന്‍രാജാവ്‌ തന്‍െറ കൈകള്‍ വിടര്‍ 
ത്തി ആകാശത്തേക്കു നോക്കി. അവന്‍ പറ 
ഞ്ഞു, “യിസ്രായേലിന്‍റെ ദൈവമാകുന്ന 
യഹോവേ, ആകാശത്തിലോ ഭൂമിയിലോ 
അങ്ങയെപ്പോലെ മറ്റൊരു ദൈവമില്ല. നീ 
അവരെ സനേഹിച്ചതിനാല്‍ നീ നിന്‍െറ ജനത 
യുമായി ഒരു കരാറുണ്ടാക്കി. നീ കരാര്‍ പാലി 
ക്കുകയും ചെയ്തു. നിന്നെ പൂര്‍ണ്ണമനസ്സാലെ 
പിന്തുടരുന്നവരോട്‌ നീ ദയാലുവും വിശ 
സ്തനുമാകുന്നു. 4 എനെറെ പിതാവും നിന്‍െറ 
ദാസനുമായ ദാവീദിന്‌ നീ ഒരു വാഗ്ദാനം 
നല്‍കി. ആ വാഗ്ദാനം നീ പാലിക്കുകയും 
ചെയ്തു. നിന്‍െറ സ്വന്തം വായകൊണ്ടാണ്‌ 
നീ ആ വാഗ്ദാനം ചെയ്തത്‌. നിന്‍െറ മഹാശ 
ക്തിയാല്‍ ഇന്ന്‌ നീ ആ വാഗ്ദാനം യാഥാര്‍ത്ഥ്യ 
മാക്കുകയും ചെയ്തു. ഇനി യിസ്രായേലി 
ന്‍െറ ദൈവമാകുന്ന യഹോവേ, എന്‍െറ പിതാ 
വായ ദാവീദുമായി നീയുണ്ടാക്കിയ മറ്റു വാഗ്ദ 
ത്തങ്ങളും പാലിക്കേണമേ. അങ്ങു പറഞ്ഞു, 
“ദാവീദേ, നിന്‍െറ പുത്രന്മാര്‍ എന്‍െറ കല്പന 
കളെ സൂഷ്മതയോടെ അനുസരിക്കണം, നീ 
ചെയ്തതുപോലെ. അവര്‍ അങ്ങനെ ചെ 
യ്താൽ നിന്‍െറ കുടുംബത്തില്‍നിന്നുള്ള ഒരാള്‍ 
എന്നും യിസ്രായേലിന്‍റെറ ഭരണാധിപനായു 
ണ്ടായിരിക്കും. 

യിസ്രായേലിന്‍റെ ദൈവമാകുന്ന യഹോ 
വേ, എന്‍െറ പിതാവിനോടു ചെയ്ത ആ 
വാഗ്ദാനം തുടര്‍ന്നും പാലിക്കണമേയെന്നു 
ഞാന്‍ അങ്ങയോടു വീണ്ടും അപേക്ഷിക്കുക 
യാണ്‌. 27“എന്നാല്‍, ദൈവമേ, നീ ഞങ്ങളോ 
ടൊത്തു ഭൂമിയില്‍ യഥാര്‍ത്ഥത്തില്‍ വസി 
ക്കുമോ? ആകാശം മുഴുവനും സ്വര്‍ഗ്ഗത്തിലെ 
ഉന്നതസ്ഥലങ്ങള്‍ക്കും നിന്നെ ഉള്‍ക്കൊള്ളാനാ 
വില്ല. തീര്‍ച്ചയായും ഞാനുണ്ടാക്കിയ ഈ ആല 
യവും അങ്ങയെ ഉള്‍ക്കൊള്ളാന്‍ മതിയായതല്ല. 
പക്ഷേ എന്‍െറ പ്രാര്‍ത്ഥനയും അപേക്ഷയും 
ശ്രദ്ധിച്ചാലും. ഞാന്‍ അങ്ങയുടെ ഭൃത്യന്‍. അങ്ങ്‌ 
എന്‍റെ ദൈവമാകുന്ന യഹോവയും. 29മുമ്പ്‌ 
നീ പറയുകയുണ്ടായി, “ഞാനവിടെ ആദരിക്ക 
പ്പെടും.” അതിനാല്‍ ദയവായി രാത്രിയും പക 
ലും ഈ ആലയം കാത്തുസൂക്ഷിക്കുക. ഈ 


























ആലയം പണിയാന്‍ ഞാന്‍ തെരഞ്ഞെടുത്തി 
രിക്കുന്നത്‌ നിന്നെയല്ല. നിന്‍െറ പുത്രന്‍ 
എന്‍റെ ആലയം പണിയും! 





ആകാശത്തു ... എടുത്തു ഇതൊരു പഴയപാഠത്തില്‍ 
നിന്നുള്ളതാണ്‌. “യഹോവഇരുട്ടില്‍ വസിക്കുമെന്നു 
പറഞ്ഞു” എന്നു മാത്രമേ എബ്രായ ഭാഷയിലുള്ളൂ. 








ആലയത്തില്‍വച്ച്‌ ഞാന്‍ അങ്ങയോടു നട 
ത്തിയ പ്രാര്‍ത്ഥന ദയവായി ശ്രദ്ധിച്ചാലും. 
യഹോവേ, ഞാനും അങ്ങയുടെ ജനതയായ 
യിസ്രായേലുകാരും ഈ സ്ഥലത്തേക്കു തിരി 
ഞ്ഞ്‌ നിന്നോടു പ്രാര്‍ത്ഥിക്കും. ദയവായി ആ 
പ്രാര്‍ത്ഥനകള്‍ കേട്ടാലും! നീ സ്വര്‍ഗ്ഗത്തില്‍ 


351 


വസിക്കുന്നെന്നു ഞങ്ങളറിയുന്നു. അവിടെ 
ഞങ്ങളുടെ പ്രാര്‍ത്ഥനകള്‍ കേള്‍ക്കുവാനും 
ഞങ്ങളോടു ക്ഷമിക്കുവാനും അപേക്ഷിക്കുന്നു. 

31“ഒരാള്‍ മറ്റൊരാള്‍ക്കെതിരെ തെറ്റു ചെ 
യ്താല്‍ അവനെ ഇവിടെ ഈ യാഗപീഠത്തിങ്ക 
ലേക്കു കൊണ്ടുവരും. കുറ്റക്കാരന്‍, തന്നെ തെറ്റു 
ചെയ്യിച്ചവനെതിരെ ഒരു ശാപം തൊടുക്കും. 
താന്‍ നിഷ്കളങ്കണാണെന്നയാള്‍ സത്യം ചെ 
യ്താല്‍ 32സ്വര്‍ഗ്ഗത്തിലിരുന്നു ശ്രദ്ധിക്കുകയും 
അയാളുടെ ന്യായവിധി നടത്തുകയും ചെയ്‌ 
താലും. അയാള്‍ കുറ്റക്കാരനെങ്കില്‍ അര്‍ഹമായ 
ശിക്ഷ നല്‍കിയാലും. അയാള്‍ നിഷ്കളങ്കനാ 
ണെങ്കില്‍ അവന്‍െറ നിരപരാധിത്വത്തിനനുസ 
രിച്ച്‌ പ്രതിഫലം നല്‍കി അവനെ ന്യായീക 
രിച്ചാലും. 

33“ ചിലപ്പോള്‍ അങ്ങയുടെ ജനതയായ 
യിസ്രായേലുകാര്‍ അങ്ങയ്ക്കെതിരെ പാപം 
ചെയ്യുകയും അവരുടെ ശത്രുക്കളാല്‍ തോല്ലിക്ക 
പ്പെടുകയും ചെയ്തേക്കാം. അപ്പോള്‍ ജനങ്ങള്‍ 
അങ്ങയുടെ അടുത്തേക്കു മടങ്ങിവന്ന്‌ അങ്ങ 
യെ വാഴ്ത്തും. അവര്‍ ഈ ആലയത്തില്‍ വന്ന്‌ 
അങ്ങയോടു പ്രാര്‍ത്ഥിക്കും. 34ദയവായി സ്വര്‍ഗ്ഗ 
ത്തില്‍ അവരെ ചെവിക്കൊണ്ടാലും. അനന്തരം 
അങ്ങയുടെ ജനതയായ യിസ്രായേല്‍ജനത 
യോടു പൊറുക്കുകയും തങ്ങളൂടെ നാടു തിരി 
ച്ചുപിടിക്കാന്‍ അവരെ അനുവദിക്കുകയും ചെ 
യ്യേണമേ. ഈ ഭൂമി അങ്ങ്‌ അവരുടെ പൂര്‍വ്വിക 
ര്‍ക്കു നല്‍കിയതാണല്ലോ. 

35*പിലപ്പോള്‍ അവര്‍ നിനക്കെതിരെ പാപം 
ചെയ്യുകയും നീ അവരുടെ ദേശത്ത്‌ മഴ പെയ്യി 
ക്കാതിരിക്കുകയും ചെയ്യാം. അപ്പോള്‍ അവര്‍ 
ഈ സ്ഥലത്തേക്കു തിരിഞ്ഞ്‌ പ്രാര്‍ത്ഥിക്കുകയും 
നിന്‍െറ നാമത്തെ വാഴ്ത്തുകയും ചെയ്യും. നീ 
അവര്‍ക്കു യാതനകള്‍ നല്‍കുകയും അവര്‍ 
തങ്ങളുടെ പാപത്തില്‍നിന്നു തിരിയുകയും 
ചെയ്യും. 3%അതിനാല്‍ സ്വര്‍ഗ്ഗത്തില്‍ അവരുടെ 
പ്രാര്‍ത്ഥന കേള്‍ക്കേണമേ. എന്നിട്ട്‌ ഞങ്ങളുടെ 
പാപങ്ങള്‍ ഞങ്ങളോടു പൊറുക്കേണമേ. 
നേരായവഴിയില്‍ ജീവിക്കാന്‍ ജനങ്ങളെ പഠി 
പ്പിക്കേണമേ. അനന്തരം, യഹോവേ നീ അവര്‍ 
ക്കു നല്‍കിയ ദേശത്ത്‌ മഴ പെയ്യിക്കേണമേ. 

37“ഭൂമിയില്‍ വരള്‍ച്ചയുണ്ടാവുകയും അതില്‍ 
ഭക്ഷണമൊന്നും വളരാതിരിക്കുകയും ചെയ്യാം. 
അഥവാ ജനങ്ങള്‍ക്കിടയില്‍ ഒരു മഹാമാരി 
പടര്‍ന്നെന്നു വരാം. അവിടെ വളരുന്ന ആഹാര 
സാധനങ്ങള്‍ മുഴുവന്‍ കീടങ്ങള്‍ നശിപ്പിച്ചു 
വെന്നും വരാം. അഥവാ നിന്‍െറ ജനതയെ 
അവരുടെ ചിലയിടങ്ങളില്‍ ശത്രുക്കള്‍ ആക്രമി 
ച്ചെന്നു വരാം. അഥവാ നിന്‍െറ ജനതയില 
ധികം പേരും രോഗികളായേക്കാം. 38ഇതിലേതെ 
ങ്കിലും സംഭവിക്കുമ്പോള്‍, ഒരാളെങ്കിലും 
തന്‍െറ പാപത്തില്‍ പശ്ചാത്തപിച്ചാല്‍, തന്‍െറ 
കൈകള്‍ മലര്‍ത്തി ഈ ആലയത്തിലേക്കു 
പ്രാര്‍ത്ഥിച്ചാല്‍, 39ദയവായി അവന്‍െറ പ്രാര്‍ 
ത്ഥന കേള്‍ക്കേണമേ. നീ നിന്‍െറ ഭവനമായ 
സ്വര്‍ഗ്ഗത്തിലിരുന്ന്‌ ഇതു ശ്രദ്ധിക്കേണമേ. 
അപ്പോള്‍ അവരോടു ക്ഷമിക്കുകയും അവരെ 
സഹായിക്കുകയും ചെയ്യേണമേ. ജനങ്ങളുടെ 
മനസ്സറിയാന്‍ നിനക്കു മാത്രമേ കഴിയൂ. അതി 
നാല്‍ ഓരോരുത്തരേയും വിധിക്കുകയും അവ 
നോടു നീതി പുലര്‍ത്തുകയും ചെയ്യേണമേ. 
40നീ ഇങ്ങനെ ചെയ്താല്‍ ഞങ്ങളുടെ പൂര്‍വ്വി 
കര്‍ക്കു നീ നല്‍കിയ ഭൂമിയില്‍ അവര്‍ എന്നും 
നിന്നെ ആദരിക്കുകയും ഭയക്കുകയും ചെയ്യും. 


























1 രാജാക്കന്മാര്‍ 8:31-53 


41-42“അങ്ങയുടെ മാഹാത്മൃത്തെയും ശക്തി 
യേയും പറ്റി മറ്റു സ്ഥലങ്ങളിലുള്ളവര്‍ കേള്‍ 
ക്കും. അവര്‍ വിദൂരത്തില്‍നിന്നും പ്രാര്‍ത്ഥി 
ക്കാന്‍ ഇവിടെ ഈ ആലയത്തില്‍ വരും. 43സ്വര്‍ 
ഗുത്തിലെ നിന്‍െറ വസതിയിലിരുന്ന്‌ അവ 
രുടെ പ്രാര്‍ത്ഥനകള്‍ കേള്‍ക്കേണമേ. മറ്റു സ്ഥല 
വാസികളായ അവര്‍ ആവശ്യപ്പെടുന്നതെല്പാം 
ദയവായി ചെയ്താലും. അപ്പോള്‍ നിന്‍െറ ജന 
തയായ യിസ്ധ്രായേലുകാരെപ്പോലെ അവരും 
നിന്നെ ഭയക്കുകയും ആദരിക്കുകയും ചെയ്യും. 
അപ്പോള്‍ നിന്നെ മഹത്വപ്പെടുത്താനാണു 
ഞാന്‍ ഈ ആലയം നിര്‍മ്മിച്ചതെന്നു എല്ലായിട 
വുമുള്ളവരറിയും. 
44“പിലപ്പോള്‍ നീ നിന്‍െറ ജനതയോടു അവ 
രുടെ ശത്രുക്കളെ നേരിടാന്‍ കല്ലിച്ചുവെന്നു 
വരാം. അപ്പോള്‍ നിന്‍െറ ജനത നീ തെരഞ്ഞെ 
ടുത്ത ഈ നഗരത്തിലേക്കും നിന്നെ മഹത്വ 
പ്പെടുത്താന്‍ ഞാന്‍ നിര്‍മ്മിച്ച ഈ ആലയത്തി 
ലേക്കും തിരിയുകയും ചെയ്യും. എന്നിട്ടവര്‍ 
നിന്നോടു പ്രാര്‍ത്ഥിക്കും. 4്അപ്പോള്‍ സ്വര്‍ഗ്ഗ 
ത്തിലെ നിന്‍െറ ഭവനത്തിലിരുന്ന്‌ അവരുടെ 
പ്രാര്‍ത്ഥന കേള്‍ക്കുകയും അവരെ സഹായി 
ക്കുകയും ചെയ്യേണമേ. 

46“നിന്‍െറ ജനത നിനക്കെതിരെ പാപം ചെ 
യും. എല്ലാവരും പാപം ചെയ്യുന്നു എന്നതി 
നാല്‍ എനിക്കതറിയാം.നിനന്‍െറെ ജനതയോടു 
നീ കോപിക്കുകയും ചെയ്യും. ശത്രുക്കള്‍ അവ 
രെ തോല്ലിക്കാന്‍ നീ ഇടയാക്കും. അവരുടെ 
ശത്രുക്കള്‍ അവരെ തടവുകാരാക്കുകയും വിദൂര 
മായൊരു സ്ഥലത്തേക്ക്‌ അവരെ കൊണ്ടുപോ 
വുകയും ചെയും.47ആ വിദൂരദേശത്ത്‌ അവര്‍ക്ക്‌ 
ഉണ്ടായ കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച്‌, അവര്‍ തങ്ങ 
ളുടെ പാപങ്ങളില്‍ പശ്ചാത്തപിക്കും. അവര്‍ 
നിന്നോടു പ്രാര്‍ത്ഥിക്കുകയും ചെയ്യും. അവര്‍ 
പറയും, “ഞങ്ങള്‍ പാപം ചെയ്യുകയും തെറ്റു 
ചെയ്യുകയും ചെയ്തു.” 44അവര്‍ ആ വിദൂര 
ദേശത്തായിരിക്കും. പക്ഷേ അവരുടെ പൂര്‍വ്വിക 
ര്‍ക്കു നീ നല്‍കിയ ഈ ദേശത്തേക്കും നീ 
തെരഞ്ഞെടുത്ത ഈ നഗരത്തിലേക്കും നിന്നെ 
മഹത്വപ്പെടുത്താ൯ന്‍ ഞാന്‍ നിര്‍മ്മിച്ച ഈ ആല 
യത്തിലേക്കും അവര്‍ തിരിഞ്ഞാല്‍, തടവിലാ 
യിരിക്കുമ്പോള്‍ അവര്‍ നിന്നിലേക്കു പൂര്‍ 
മനസ്സാലെ തിരിച്ചു വന്നാല്‍, നിന്‍െറ സ്വര്‍ഗ്ഗ 
ത്തിലെ വസതിയിലിരുന്ന്‌ അവരെ ശ്രവിക്കുക 
യും അവരെ സഹായിക്കാന്‍ വരികയും ചെയ്‌ 
താലും. അവരുടെ എല്ലാ പാപങ്ങളും പൊറു 
ത്താലും. നിനക്കെതിരെ തിരിയൂന്നതില്‍ അവ 
രോടു ക്ഷമിച്ചാലും. അവരുടെ ശത്രുക്കള്‍ അവ 
രോടു കരുണയുള്ളവരായിരിക്കണം. അവര്‍ 
നിന്‍റെ ജനതയാണെന്നത്‌ ഓര്‍മ്മിക്കുക. 
അവരെ ഈപിപ്തില്‍നിന്നും കൊണ്ടുവന്നത്‌ 
നീയാണെന്നതും ഓര്‍മ്മിക്കുക. ചുട്ടുപൊള്ളുന്ന 
Td നിന്നും വലിച്ചെടുത്തതു പോലെ 
യായിരുന്നു നീ അവരെ രക്ഷിച്ചത്‌! 

ട2“യഹോവയാകുന്ന ദൈവമേ, എന്‍െറ 
പ്രാര്‍ത്ഥനകളും നിന്‍െറ യിസന്രായേല്‍ജനത 
യൂടെ പ്രാര്‍ത്ഥനകളും ചെവിക്കൊണ്ടാലും. 
അവര്‍ നിന്നോടു സഹായത്തിന്‌ അപേക്ഷിക്കു 
മ്പോള്‍ അവരുടെ പ്രാര്‍ത്ഥന കേട്ടാലും. 33ഭൂമി 
യിലെ മറ്റെല്ലാ ജനങ്ങള്‍ക്കുമിടയില്‍നിന്നാണ്‌ 
നീ അവരെ നിന്‍െറ സ്വന്തം വിശുദ്ധജനത 
യായി തെരഞ്ഞെടുത്തത്‌. യഹോവേ, ഞങ്ങ 
ള്‍ക്കുവേണ്ടി അങ്ങനെ ചെയ്യാമെന്ന്‌ നീ 
വാഗ്ദാനം ചെയ്തിരുന്നു, ഞങ്ങളുടെ പൂര്‍വ്വി 









































1 രാജാക്കന്മാര്‍ 8:54-9:8 


കന്മാരെ ഈജിപ്തില്‍നിന്നും കൊണ്ടുവന്ന 
പ്പോള്‍ നിന്‍െറ ദാസനായ മോശെയെ നീ 
ഉപയോഗിച്ചു.” 

ട4ശലോമോന്‍ ദൈവത്തോട്‌ ആ പ്രാര്‍ത്ഥന 
നടത്തി. അവന്‍ യാഗപീഠത്തിനു മുമ്പില്‍ മുട്ടു 
കൂത്തി നില്‍ക്കുകയായിരുന്നു. അവന്‍ തന്‍െറ 
കൈകള്‍ സ്വഗ്ഗത്തിലേക്കുയര്‍ത്തി പ്രാര്‍ത്ഥി 
ച്ചു. അനന്തരം ശലോമോന്‍ പ്രാര്‍ത്ഥന അവ 
സാനിപ്പിച്ച്‌ എഴുന്നേറ്റു നിന്നു. $്അനന്തരം 
മുഴുവന്‍ യിസ്രായേല്‍ജനതയേയും അനു 
ഗ്രഹിക്കുവാന്‍ അവന്‍ അത്യുച്ചത്തില്‍ ദൈവ 
ത്തോടപേക്ഷിച്ചു. ശലോമോന്‍ പറഞ്ഞു, 

5“യഹോവയെ വാഴ്ത്തുക! തന്‍െറ യിസ്ധ്രാ 
യേല്‍ജനതയ്ക്ക്‌ അവന്‍ സ്വസ്ഥത വാഗ്ദാനം 
ചെയ്തു. അവന്‍ നമ്മള്‍ക്കു വിശ്രമം തരികയും 
ചെയ്തു! യഹോവ തന്‍െറ ദാസനായ മോശെ 
യിലൂടെ അനേകമനേകം നല്ല വാഗ്ദാനങ്ങള്‍ 
യിസ്രായേല്‍ജനതയോടു ചെയ്തു. ആ 
വാഗ്ദാനങ്ങളോരോന്നും യഹോവ പാലിക്കു 
കയും ചെയ്തു! നമ്മുടെ പിതാക്കന്മാരോ 
ടൊപ്പം ഉണ്ടായിരുന്നതുപോലെ നമ്മുടെ ദൈ 
വമാകുന്ന യഹോവ നമ്മോടൊപ്പവും ഉണ്ടാക 
ണമേ എന്നു ഞാന്‍ പ്രാര്‍ത്ഥിക്കുന്നു. യഹോവ 
നമ്മളെ ഒരിക്കലും കൈവെടിയരുതെന്ന്‌ ഞാന്‍ 
പ്രാര്‍ത്ഥിക്കുന്നു. ട്നമ്മള്‍ അവനന്‍െറനേരെ 
തിരിഞ്ഞ്‌ അവനെ പിന്തുടരും എന്ന്‌ ഞാന്‍ 
പ്രാര്‍ത്ഥിക്കുന്നു. അപ്പോള്‍ നമ്മുടെ പൂര്‍വ്വിക 
ന്മാര്‍ക്കു അവന്‍ നല്‍കിയ എല്ലാ നിയമങ്ങളും 
തീരുമാനങ്ങളും കല്പനകളും നമ്മള്‍ പാലിക്കും. 
ടനമ്മുടെ ദൈവമാകുന്ന യഹോവ ഈ 
പ്രാര്‍ത്ഥനയും ഞാന്‍ ആവശ്യപ്പെട്ട കാര്യ 
ങ്ങളും എല്ലായ്പ്പോഴും ഓര്‍ക്കുമെന്ന്‌ ഞാന്‍ 
പ്രതീക്ഷിക്കുന്നു. അവന്‍െറ ദാസനായ രാജാ 
വിനും അവന്‍െറ യിസ്രായേല്‍ജനതയ്ക്കും 
വേണ്ടി ഇക്കാര്യങ്ങളെല്ലാം ചെയ്യണമേ എന്നു 




















352 


അങ്ങനെ ആലയത്തില്‍വച്ച്‌ ശലോമോന്‍ 
രാജാവും യിസ്രായേല്‍ജനതയും വിശ്രമദിനം * 
ആഘോഷിച്ചു. വടക്ക്‌ ഹാമാത്തുചുരം മുതല്‍ 
തെക്ക്‌ ഈജിപ്തിന്‍റെ അതിര്‍ത്തിവരെയുള്ള 
എല്ലാ യിസ്രായേലുകാരും അവിടെയുണ്ടായി 
രുന്നു, അനേകമനേകമാളുകള്‍. അവര്‍ യഹോ 
വയോടൊപ്പം ഏഴു ദിവസം തിന്നുകയും കൂടി 
ക്കുകയും ആഹ്ളാദിക്കുകയും ചെയ്തു. അന 
ന്തരം അവര്‍ മറ്റൊരു ഏഴു ദിവസംകൂടി അ 
വിടെ തങ്ങി. ആകെ പതിനാലുദിവസം അവര്‍ 
ആഘോഷിച്ചു! 6പിറ്റേന്ന്‌ ശലോമോന്‍ ജന 
ങ്ങളെ വീട്ടിലേക്കു പറഞ്ഞുവിട്ടു. എല്ലാവരും 
രാജാവിനു നന്ദി പറഞ്ഞ്‌ വീടുകളിലേക്കു 
യാത്രയായി. തന്‍െറ ദാസനായ ദാവീദിനും 
തനറെ യിസ്രായേല്‍ജനതയ്ക്കും വേണ്ടി യ 
ഹോവ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളെയും 
ചൊല്ലി യിസ്രായേല്‍ജനത വളരെ സന്തോ 
ഷിച്ചു. 














ദൈവം വീണ്ടും ശലോമോന്‍െറ അടുത്തു 
വരുന്നു 

അങ്ങനെ ശലോമോന്‍ യഹോവയുടെ ആ 

ലയത്തിന്‍െറയും തന്‍െറ കൊട്ടാരത്തിന്‍റെ 
യും പണിപൂര്‍ത്തിയാക്കി. നിര്‍മ്മിക്കാന്‍ താനാ 
ഗ്രഹിച്ചതെല്ലാം ശലോമോന്‍ നിര്‍മ്മിച്ചു. അന 
ന്തരം ശലോമോന്‍ യഹോവ വീണ്ടും പ്രത്യക്ഷ 
പ്പെടുകയും ചെയ്തു. ഗിബെയോനില്‍വച്ച്‌ 
അവന്‍ ചെയ്തതു പോലെതന്നെ. യഹോവ 
അവനോടു പറഞ്ഞു, “നിന്‍െറ പ്രാര്‍ത്ഥന 
ഞാന്‍ കേട്ടു. നീ എന്നോടാവശ്യപ്പെട്ട കാര്യങ്ങ 
ളെല്ലാം ഞാന്‍ കേട്ടു. നീ ഈ ആലയം പണിതു. 
ഞാന്‍ ഇതിനെ ഒരു വിശുദ്ധസ്ഥലം ആക്കുകയും 
ചെയ്തു. അങ്ങനെ ഞാനവിടെ എക്കാലവും 
ആദരിക്കപ്പെടും. ഞാന്‍ എല്ലായ്‌പ്പോഴും ഇതി 
ന്മേല്‍ നിരീക്ഷണം നടത്തുകയും ഇതേപ്പറ്റി 














ഞാന്‍ പ്രാര്‍ത്ഥിക്കുന്നു. നിത്യവും അവനതു 
ചെയ്യണമേ എന്നു ഞാന്‍ പ്രാര്‍ത്ഥിക്കുന്നു 
യെഹോവ ഇക്കാര്യങ്ങളെല്ലാം ചെയ്താല്‍ 
യഹോവയാണ്‌ ഏക സത്യദൈവമെന്ന്‌ ലോക 
ജനത അറിയും. 6നിങ്ങള്‍ നമ്മുടെ ദൈവ 
മാകുന്ന യഹോവയോട്‌ പൂര്‍ണ്ണവിശ്വസ്തത 
പുലര്‍ത്തുക. അവന്‍െറ മൂഴുവന്‍ നിയമങ്ങളും 
കല്വനകളും നിങ്ങള്‍ അനുസരിക്കുകയും 
എപ്പോഴും അവനെ പിന്‍തുടരുകയും ചെയ്യുക. 
നിങ്ങളിപ്പോള്‍ ചെയ്യുന്നതുപോലെതന്നെ 
ഭാവിയിലും തുടര്‍ന്ന്‌ അനുസരിക്കുക” 
അനന്തരം ശലോമോന്‍രാജാവും അവനോ 
ടൊപ്പമുണ്ടായിരുന്ന എല്ലാ യിസ്രായേലുകാരും 
യഹോവയ്ക്കു ബലികളര്‍പ്പിച്ചു. 8ശലോമോന്‍ 
ഇരുപത്തീരായിരം കന്നുകാലികളെയും ഒരു 
ലക്ഷത്തിയിരുപതിനായിരം ആടുകളെയും 
കൊന്നു. അവ സമാധാനബലിക്കു വേണ്ടിയാ 
യിരുന്നു. അങ്ങനെയാണ്‌ രാജാവും യിസ്രായേ 
ലുകാരും ആ ആലയം യഹോവയ്ക്കു സമര്‍പ്പി 
ച്ചത്‌. 
64ശലോമോന്‍൯ന്‍രാജാവ്‌ ആലയത്തിനു മുമ്പി 
ലുള്ള മുറ്റവും അന്നുതന്നെ സമര്‍പ്പിച്ചു. ഹോമ 
യാഗങ്ങള്‍, ധാന്യബലികള്‍, സമാധാനബലി 
ക്കുപയോഗിച്ച മൃഗങ്ങളുടെ കൊഴുപ്പ്‌ എന്നിവ 
അവന്‍ അര്‍പ്പിച്ചു. മുറ്റത്തുവച്ചാണ്‌ ശലോ 
മോന്‍രാജാവ്‌ ഈ വഴിപാടുകളര്‍പ്പിച്ചത്‌. 
യഹോവയുടെ സവിധത്തിലുള്ള ഓട്ടുയാഗ 
പീഠത്തിന്‌ അവ ഉള്‍ക്കൊള്ളാന്‍ പറ്റാത്തതിനാ 
ലാണ്‌ അവനിങ്ങനെ ചെയ്തത്‌. 























ചിന്തിക്കുകയും ചെയ്യും. “നിന്‍െറ പിതാവായ 
ദാവീദ്‌ ചെയ്തിരുന്നതുപോലെ നീ എന്നെ 
സേവിക്കണം. അവന്‍ നീതിമാനും ആത്മാര്‍ത്ഥ 
തയുള്ളവനുമായിരുന്നു. നീ എന്‍െറ നിയമങ്ങ 
ഉനുസരിക്കുകയും ഞാന്‍ നിന്നോടു കല്ലിച്ച 
കാര്യങ്ങളെല്ലാം ചെയ്യുകയും വേണം. 
ട*ഇക്കാര്യങ്ങളെല്ലാം നീ ചെയ്യുകയാണെ 
ങ്കില്‍ നിന്‍െറ കുടുംബത്തില്‍പ്പെട്ട ആരെങ്കി 
ലും ഒരാളായിരിക്കും എക്കാലവും യിസ്രായേല്‍ 
രാജാവെന്ന്‌ ഞാന്‍ ഉറപ്പിക്കും. നിന്‍െറ പിതാ 
വായ ദാവീദിനോടു ഞാന്‍ ചെയ്ത വാഗ്ദാന 
മാണത്‌. അവന്‍െറ പി൯ഗാമികളിലൊരാളായി 
രിക്കും എക്കാലവും യിസ്രായേല്‍ ഭരിക്കുക 
യെന്ന്‌ ഞാനവനു വാഗ്ദാനം ചെയ്തിരുന്നു. 
67*എന്നാല്‍ നീയോ നിന്‍െറ കുട്ടികളോ എ 
ന്നെ പിന്തുടരുന്നതു നിര്‍ത്തിയാല്‍, ഞാന്‍ നിന 
ക്കു തന്ന കല്പനകളും നിയമങ്ങളും അനുസരി 
ക്കാതിരുന്നാല്‍, മറ്റു ദൈവങ്ങളെ നീ ശുശ്രൂഷി 
ക്കാനും ആരാധിക്കുവാനും തുടങ്ങിയാല്‍ ഞാന്‍ 
അവര്‍ക്കു നല്‍കിയ രാജ്യത്തുനിന്നും യിസ്ധ്രാ 
യേലുകാരെ പുറത്താക്കും. മറ്റു ജനതകള്‍ക്ക്‌ 
യിസ്രായേല്‍ ഒരുദാഹരണമായിരിക്കും. മറ്റുള്ള 
വര്‍ യിസ്രായേലുകാരെ പരിഹസിക്കും. ആല 
യത്തെ ഞാന്‍ വിശുദ്ധമാക്കി. ജനങ്ങള്‍ എന്നെ 
മഹത്വപ്പെടുത്തുന്ന സ്ഥലമാണത്‌. എന്നാല്‍ 
നീയെന്നെ അനുസരിക്കാതിരുന്നാല്‍ ഞാനതു 
തകര്‍ക്കും. “ഈ ആലയം നശിപ്പിക്കപ്പെടും. ഇതു 
കാണുന്ന എല്ലാവരും അത്ഭുതപ്പെടും. അവര്‍ 








വിശ്രമദിനം ഇത്‌ ഒരുപക്ഷേ പെസഹയായി രിക്കാം. 


353 


ചോദിക്കും, “ഈ നാടിനോടും ഈ ആലയ 


1 രാജാക്കന്മാര്‍ 9:9-10:5 


പെരിസ്റ്റര്‍, ഹിവ്യര്‍, യെബുസ്ധ്യര്‍ എന്നിവരാ 





ത്തോടും യഹോവ ഈ കൊടും ചതി ചെയ്യാന്‍ 
കാരണമെന്താണ്‌?” മ്മറ്റുള്ളവര്‍ മറുപടി പറയും, 
“അവര്‍ തങ്ങളുടെ ദൈവമാകുന്ന യഹോവയെ 
ഉപേക്ഷിച്ചതുകൊണ്ടാണങ്ങനെ സംഭവിക്കു 
ന്നത്‌. അവരുടെ പൂര്‍വ്വികരെ അവന്‍ ഈജി 
പ്തില്‍നിന്നും കൊണ്ടു വന്നു. എന്നാല്‍ മറ്റു 
ദൈവങ്ങളെ പിന്തുടരാനാണ്‌ അവര്‍ തീരുമാനി 
ച്ചത്‌. അവര്‍ മറ്റു ദൈവങ്ങളെ ആരാധിക്കാനും 
ശുശ്രൂഷിക്കാനും തുടങ്ങി. അതിനാലാണ്‌ 
യഹോവ ഈ ദുരിതങ്ങളെല്ലാം അവര്‍ക്കു വരു 
ത്തിയത്‌.” 

യഹോവയുടെ ആലയവും തന്‍റെ കൊട്ടാ 
രവും പണിയാന്‍ ശലോമോന്‍രാജാവ്‌ ഇരു 
പതു വര്‍ഷമെടുത്തു. 1ഇരുപതു വര്‍ഷങ്ങള്‍ 
കഴിഞ്ഞപ്പോള്‍ ശലോമോന്‍രാജാവ്‌ ഗലീല 
യിലെ ഇരുപതു പട്ടണങ്ങള്‍ സോരിലെ ഹീരാം 
രാജാവിനു നല്‍കി. ആലയവും കൊട്ടാരവും 
പണിയാന്‍ തന്നെ സഹായിച്ചതുകൊണ്ടാണ്‌ 
ഹീരാംരാജാവിന്‌ ശലോമോന്‍ ഈ പട്ടണങ്ങള്‍ 
നല്‍കിയത്‌. ശലോമോനാവശ്യമുള്ളത്ര ദേവദാ 
രുവും പൈന്‍മരങ്ങളും സ്വര്‍ണ്ണവും ഹീരാം 
നല്‍കി. 12അതിനാല്‍ ശലോമോന്‍ തനിക്കു നല്‍ 
കിയ പട്ടണങ്ങള്‍ കാണാന്‍ ടൈറില്‍നിന്നും 
ഹീരാം പുറപ്പെട്ടു. ആ പട്ടണങ്ങള്‍ കണ്ടപ്പോള്‍ 
ഹീരാമിനു സന്തോഷമുണ്ടായില്ല. 13ഹീരാം 
രാജാവു പറഞ്ഞു, “ഇതെന്തു പട്ടണങ്ങളാണു 
നീ എനിക്കു നല്‍കിയത്‌ സഹോദരാ?” കാബൂ 
ലിന്‍െറ ദേശം എന്ന്‌ ഹീരാം രാജാവ്‌ ആ സ്ഥ 
ലത്തിനു പേരു നല്‍കി. ഇന്നും കാബൂല്‍ എന്ന്‌ 
ആ പ്രദേശം അറിയപ്പെടുന്നു. 14ആലയ നിര്‍മ്മി 
തിയ്ക്ക്‌ ഹീരാംരാജാവ്‌ ഒന്‍പതിനായിരം 
പൌണ്ട്‌ സ്വര്‍ണ്ണം ശലോമോന്‍രാജാവിന്‌ അയ 
ച്ചു കൊടുത്തിരുന്നു. 

15ആലയവും കൊട്ടാരവും നിര്‍മ്മിക്കുന്നതില്‍ 
ജോലിചെയ്യാന്‍ ശലോമോന്‍രാജാവ്‌ അടിമ 
കളെ നിര്‍ബന്ധിച്ചു. അനന്തരം ശലോമോന്‍ 
രാജാവ്‌ മറ്റു പല വസ്തുക്കളുണ്ടാക്കാനും ഈ 
അടിമകളെ ഉപയോഗിച്ചു. അവന്‍ മില്ലോ നിര്‍ 
മ്മിച്ചു. യെരൂശലേമിനു ചുറ്റുമുള്ള നഗരമതി 
ലൂം അവന്‍ നിര്‍മ്മിച്ചു. ഹാസോര്‍, മെഗിദ്ദോ, 
ഗേസെര്‍ നഗരങ്ങളും അവന്‍ നിര്‍മ്മിച്ചു. 

തുമ്പ്‌, ഈജിപ്തുരാജാവ്‌ ഗേസെരിനെ 
തിരെ യുദ്ധം ചെയ്യുകയും അതു തീവച്ചു നശി 
പ്പിക്കുകയും ചെയ്തു. അവിടെ താമസിച്ചി 
രുന്ന കനാന്യരെ മുഴുവന്‍ അവന്‍ വധിച്ചു. 
ഫറവോനന്‍െെറ പുത്രിയെ ശലോമോന്‍ വിവാ 
ഹം കഴിച്ചു. അതിനാല്‍ ഫറവോന്‍ ആ നഗരം 
ശലോമോന്‍ വിവാഹസമ്മാനമായി നല്‍കി. 
ശലോമോന്‍ ആനഗരം വീണ്ടും പണിതു. 
താഴെ ബേത്ത്ഹോരോന്‍ നഗരവും ശലോ 
മോന്‍ പണിതു. 18യെഹൂദാമരുഭൂമിയിലെ, 
ബാലാത്ത്‌ തദ്മോര്‍ എന്നീ നഗരങ്ങളും ശലോ 
മോന്‍രാജാവ്‌ നിര്‍മ്മിച്ചു. ധാന്യങ്ങളും മറ്റു 
സാധനങ്ങളും സംഭരിക്കാനുള്ള നഗരങ്ങളും 
ശലോമോന്‍ രാജാവ്‌ നിര്‍മ്മിച്ചു. തന്‍െറ രഥങ്ങ 
ള്‍ക്കും കുതിരകള്‍ക്കും വേണ്ടിയുള്ള ആലയ 























യിരുന്നു അത്‌. 2അവരെ നശിപ്പിക്കാന്‍ യിസ്രാ 
യേലുകാര്‍ പ്രാപ്തരായിരുന്നില്ല. പക്ഷേ 
ശലോമോന്‍ അവരെക്കൊണ്ട്‌ അടിമവേല 
ചെയ്യിച്ചു. ഇന്നും അവര്‍ അടിമകളാണ്‌. 22യി 
സ്രായേലുകാരെക്കൊണ്ടൊന്നും ശലോമോന്‍ 
അടിമപ്പണി ചെയ്യിച്ചില്ല. ഭടന്മാരും സര്‍ക്കാര്‍ 
ഉദ്യോഗസ്ഥന്മാരും സേനാപതികളും സേനാ 
നായകന്മാരും തേരാളികളും കുതിരപ്പടയാളി 
കളും ഒക്കെ യിസ്രായേലുകാരായിരുന്നു. 

2ശലോമോനന്‍െറ ജോലികള്‍ക്ക്‌ മേല്‍ നോട്ട 
ക്കാരായി അഞ്ഞൂറ്റിയ൯ന്‍പതു പേരുണ്ടായി 
രുന്നു. അടിമകളുടെ യജമാനന്മാരായിരുന്നു 
അവര്‍. 4ഫറവോന്‍െറ പുത്രി ദാവീദിന്‍റെ 
നഗരത്തിൽനിന്നും ശലോമോന്‍ അവര്‍ക്കായി 
പണി കഴിചു കൊടുത്ത വലിയ ഭവനത്തി 
ലേക്കു മാറി. അനന്തരം ശലോമോന്‍ മില്ലോ 
പണി കഴിപ്പിച്ചു. 

മ്വര്‍ഷത്തില്‍ മൂന്നു തവണ ശലോമോന്‍ 
ഹോമയാഗങ്ങളും സമാധാനബലികളും യാഗ 
പീഠത്തില്‍ അര്‍പ്പിച്ചിരുന്നു. യഹോവയ്ക്കായി 
ശലോമോന്‍ പണി കഴിപ്പിച്ച യാഗപീഠമാ 
ണത്‌. യഹോവയുടെ സവിധത്തില്‍ ശലോ 
മോന്‍രാജാവ്‌ ധൂപങ്ങളും കത്തിച്ചു. അതി 
നാല്‍ ആലയത്തിലേക്കാവശ്യമായ സാധനങ്ങ 
ളെല്ലാം അവന്‍ നല്‍കി. 

2എസ്ധ്യോന്‍-ഗെബെരില്‍ ശലോമോന്‍രാജാ 
വ്‌ കപ്പലുകള്‍ നിര്‍മ്മിച്ചു. ചെങ്കലിനന്‍െറ 
തീരത്ത്‌ എദോംദേശത്തായിരുന്നു ഏലാത്തി 
നടുത്തുള്ള ആ പട്ടണം. 7കടലിനെല്ലറ്റി നല്ല 
ജ്ഞാനമുള്ള ഏതാനും പേര്‍ ഹീരാംരാജാവി 
നോടൊപ്പം ഉണ്ടായിരുന്നു. അവര്‍ പലപ്പോഴും 
കപ്പലില്‍ സഞ്ചരിച്ചിരുന്നു. ഹീരാംരാജാവ്‌ 
അവരെ ശലോമോന്‍റെ നാവികസേനയില്‍ 
ശലോമോനന്‍െറയാളുകളോടൊപ്പം പണി ചെ 
യാനയച്ചു. ഭശലോമോനന്‍െറ കപ്പലുകള്‍ 
ഓഫീരിലേക്കു പോയി. ഓഫീരിലെ രാജാ 
വില്‍നിന്നും ആ കപ്പലുകള്‍ മുപ്പത്തോരായിര 
ത്തിയഞ്ഞൂറു പനണ്ട്‌ സ്വര്‍ണ്ണം കൊണ്ടുവന്നു. 

















ശേബാരാജ്ഞി ശലോമോനെ 
സന്ദര്‍ശിക്കുന്നു 

ശേബായിലെ രാജ്ഞി ശലോമോനെ 
10 പ്പറ്റി കേട്ടു. അതിനാലവള്‍ അവനെ പരീ 
ക്ഷിക്കുവാ൯ വിഷമം പിടിച്ച ചോദ്യങ്ങളു 
മായി വന്നു. 2ഒരു വലിയ സംഘം ഭൃത്യന്മാരു 
മായി അവള്‍ യെരൂശലേമിലേക്കു പുറപ്പെട്ടു. 
സുഗന്ധദ്രവ്യങ്ങളും രത്നങ്ങളും ധാരാളം സ്വര്‍ 
വും കയറ്റിയ അനേകം ഒട്ടകങ്ങളും ഉണ്ടായി 
രുന്നു. തനിക്ക്‌ ചോദിക്കാന്‍ കഴിയുന്നത്ര ചോദ്യ 
ങ്ങള്‍ ശലോമോനെ കണ്ടപ്പോള്‍ അവള്‍ ചോദി 
ച്ചു. 3എല്ലാ ചോദ്യങ്ങള്‍ക്കും ശലോമോന്‍ 
ഉത്തരം പറഞ്ഞു. അവളുടെ ചോദ്യങ്ങളില്‍ 
ഒന്നുപോലും അവനു വിഷമംപിടിച്ചതായിരു 
ന്നില്ല. ശലോമോന്‍ വലിയ ജ്ഞാനിയാ 
ണെന്ന്‌ ശേബായിലെ രാജ്ഞി മനസ്സിലാക്കി. 
അവന്‍ പണി കഴിപ്പിച്ച മനോഹരമായ കൊട്ടാ 
രവും അവള്‍ കണ്ടു. 5രാജാവിന്‍െറ മേശമേ 

















ങ്ങളും അവന്‍ പണി കഴിപ്പിച്ചു. യെരുശലേ 
മിലും ലെബാനോനിലും താ൯ ഭരിച്ച എല്ലാ 
സ്ഥലങ്ങളിലും അവന്‍ ആഗ്രഹിച്ചതനുസരി 
ച്ചുള്ള അനേകം സംഗതികള്‍ അവന്‍ പണി 
യിച്ചു. 

2യിസ്രായേലുകാരല്ലാത്ത അനേകം പേര്‍ 
അവിടെയുണ്ടായിരുന്നു. അമോര്യര്‍, ഹിത്യര്‍, 








ലുള്ള ഭക്ഷണവും രാജ്ഞി കണ്ടു. അവന്‍െറ 
ഉദ്യോഗസ്ഥന്മാര്‍ സമ്മേളിച്ചിരിക്കുന്നത്‌ 
അവള്‍ കണ്ടു. കൊട്ടാരത്തിലെ ഭൃത്യന്മാരെയും 
അവര്‍ ധരിച്ച നല്ല വസ്ത്രങ്ങളും അവള്‍ കണ്ടു. 
അവന്‍െറ വിരുന്നുകളും ആലയത്തിലവ൯ 
അര്‍പ്പിച്ച ബലികളും അവള്‍ കണ്ടു. ഇതെല്ലാം 





1 രാജാക്കന്മാര്‍ 10:6-29 


അവളെ യഥാര്‍ത്ഥത്തില്‍ അത്ഭുതപ്പെടുത്തു 
കയും “സ്തബ്ധയാക്കുകയും' ചെയ്തു! 
അതിനാല്‍ രാജ്ഞി രാജാവിനോടു പറ 
ഞ്ഞു, “അങ്ങയുടെ ജ്ഞാനത്തെയും അങ്ങു 
ചെയ്ത എല്ലാ കാര്യങ്ങളെയുംപറ്റി ഞാന്‍ എ 
ന്‍െറ രാജ്യത്തു തന്നെ കേട്ടു. അതെല്ലാം സത്യ 
വുമാണ്‌! 7ഇവിടെ വരികയും എന്‍െറ സ്വന്തം 
കണ്ണുകള്‍കൊണ്ട്‌ ഇതെല്ലാം കാണുകയും 
ചെയ്യും വരെ ഞാനിതൊന്നും വിശ്വന്സിച്ചിരു 
ന്നില്ല. ഇപോള്‍ ഞാന്‍ കേട്ടതിലും മഹത്തായ 
താണിതെന്ന്‌ ഞാന്‍ കാണുന്നു. അങ്ങയുടെ 
സമ്പത്തും ജ്ഞാനവും എന്നോട്‌ ജനങ്ങള്‍ 
പറഞ്ഞതിലുമധികമാണ്‌. അങ്ങയുടെ ഭാര്യ 
മാരും ഉദ്യോഗസ്ഥന്മാരും വളരെ ഭാഗ്യമുള്ളവർ! 
അവര്‍ക്ക്‌ അങ്ങയെ സേവിക്കാനും അങ്ങയുടെ 
ജ്ഞാനം ശ്രവിക്കാനും നിത്യവും കഴിയുമല്ലോ! 





354 


വനം” എന്നു വിളിക്കപ്പെടുന്ന ഒരു മന്ദിരത്തില്‍ 
രാജാവ്‌ ആ സാധനങ്ങള്‍ വെച്ചു. 
18ആനക്കൊനമ്പു കൊണ്ടുള്ള ഒരു വലിയ 
സിംഹാസനവും ശലോമോന്‍രാജാവ്‌ പണി 
കഴിപ്പിച്ചു. അതിനെ അവന്‍ തങ്കം കൊണ്ടു 
പൊതിഞ്ഞു. 19സിംഹാസനത്തിലേക്ക്‌ ആറു 
പടികള്‍ ഉണ്ടായിരുന്നു. സിംഹാസനത്തിനന്‍െറ 
പിന്‍ഭാഗം മുകളില്‍ വൃത്താകൃതിയിലായിരുന്നു. 
സിംഹാസനത്തിനിരുവശവും കൈത്താങ്ങു 
കള്‍ ഉണ്ടായിരുന്നു. കൈത്താങ്ങുകള്‍ക്കിടയി 
ലുള്ള വശങ്ങളില്‍ സിംഹങ്ങള്‍ ചിത്രണം ചെയു 
പ്പെട്ടിട്ടുമുണ്ടായിരുന്നു. 22ആറു പടികളില്‍ 
ഓരൊന്നിന്മേലും രണ്ടു സിംഹങ്ങള്‍ വീതമു 
ണ്ടായിരുന്നു. ഓരോ അറ്റത്തും ഓരോ സിംഹം 
വീതവും ഉണ്ടായിരുന്നു. മറ്റൊരു രാജ്യത്തും 
ഇതുപോലെയൊന്നും ഉണ്ടായിരുന്നില്ല. 2ശ 





അങ്ങയുടെ ദൈവമായ യഹോവ മഹത്വപ്പെ 
ടട്ടെ! അങ്ങയെ യിസ്ധായേലിന്‍െറെ രാജാവാ 
ക്കാന്‍ അവന്‍ സന്തുഷ്ടനായിരിക്കുന്നു. അങ്ങ 
യുടെ ദൈവമായ യഹോവ യിസ്രായേലിനെ 
എക്കാലവും സ്നേഹിക്കുന്നു. അതിനാലവന്‍ 
അങ്ങയെ രാജാവാക്കി. അങ്ങ്‌ നിയമം പിന്തുടരു 
കയും ജനങ്ങളോടു നീതിപൂര്‍വ്വം പെരുമാറു 
കയും ചെയുന്നു.” 

10അനന്തരം ശേബായിലെ രാജ്ഞി രാജാ 
വിന്‌ ഏകദേശം ഒന്‍പതിനായിരം പരണ്ട്‌ 
സ്വര്‍ണ്ണം നല്‍കി. ധാരാളം സുഗന്ധദ്രവ്യങ്ങളും 
രത്നങ്ങളും അവള്‍ അവനു നല്‍കി. യിസ്രായേ 
ലിലേക്കു മറ്റാരും കൊണ്ടുവന്നതിലുമധികം 
സുഗന്ധദ്രവ്യങ്ങള്‍ ശേബായിലെ രാജ്ഞി 
ശലോമോന്‍രാജാവിനു നല്‍കി. 

വ്ഹീരാമിന്‍െറ കപ്പലുകള്‍ ഓഫീരില്‍ 
നിന്നും സ്വര്‍ണ്ണം കൊണ്ടുവന്നു. ധാരാളം തടി 
യും രത്നങ്ങളും ആ കപ്പലുകള്‍ കൊണ്ടുവന്നു. 
12ആലയത്തിലെയും കൊട്ടാരത്തിലെയും തൂ 
ണുകള്‍ ഉണ്ടാക്കാന്‍ ശലോമോന്‍ ആ തടി ഉപ 
യോഗിച്ചു. കൂടാതെ കിന്നരങ്ങളും വിപഞ്ചി 
കകളും ഗായകര്‍ക്കു വേണ്ടി ഉണ്ടാക്കാനും 
ശലോമോന്‍ ആ തടി ഉപയോഗിച്ചു. മറ്റൊരു 
വനും അത്തരം തടി യിസ്രായേലിലേക്കു കൊ 
ണ്ടുവരികയോ ആരും ഇതിനു മുന്പ്‌ അത്തരം 
തടി കാണുകയോ ചെയ്തിട്ടില്ല. 

13അനന്തരം ശലോമോന്‍൯ന്‍രാജാവ്‌ ഒരു രാജാവ്‌ 
മറ്റൊരു ദേശത്തെ ഭരണാധികാരിക്കു നല്‍കു 
ന്നതു പോലുള്ള സമ്മാനങ്ങള്‍ ശേബായിലെ 
രാജ്ഞിക്കു നല്‍കി. പിന്നെ അവള്‍ ആവശ്യ 
പ്പെട്ടതെല്ലാം അവന്‍ അവള്‍ക്കു നല്‍കി. അന 
ന്തരം രാജ്ഞിയും അവളുടെ ഭൃത്യന്മാരും സ്വരാ 
ജ്ൃത്തേക്കു മടങ്ങി. 

14 എല്ലാ വര്‍ഷവും ശലോമോന്‍ രാജാവിന്‌ 
എഴുപത്തൊന്‍പതിനായിരത്തിത്തൊള്ളായിര 
ത്തി ഇരുപതു പരണ്ട സ്വര്‍ണ്ണം ലഭിച്ചു. 15പര 
ക്കുകപ്പലുകളില്‍നിന്നുള്ള സ്വര്‍ണ്ണം കൂടാതെ 
വ്യാപാരികളില്‍നിന്നും കച്ചവടക്കാരില്‍നി 
ന്നും അറബ്യായിലെ രാജാക്കന്മാരില്‍നിന്നും 


























നാട്ടിലെ ഗവര്‍ണ്ണര്‍മാരില്‍നിന്നും അവനു 
സ്വര്‍ണ്ണം ലഭിച്ചു. 
16സ്വര്‍ണ്ണം അടിച്ചുപരത്തി ഇരുന്നുറു 


വലിയ പരിചകള്‍ ശലോമോന്‍രാജാവു 
ണ്ടാക്കി. ഓരോ പരിചയ്ക്കും പതിനഞ്ചുപനണ്ട്‌ 
സ്വര്‍ണ്ണം ഉപയോഗിച്ചു. 17സ്വര്‍ണ്ണം അടിച്ചു 
പരത്തി മൂന്നൂറു ചെറിയ പരിചകളും അവനു 
ണ്ടാക്കി. ഓരോ പരിചയ്ക്കും നാലു പണ്ട്‌ 
സ്വര്‍ണ്ണം ഉപയോഗിച്ചു. “ലെബാനോനന്‍െറെ 





ലോമോനന്‍െറ പാനപാത്രങ്ങളെല്ലാം സ്വര്‍ണ്ണം 
കൊണ്ടുള്ളവയായിരുന്നു. “ലെബാനോനിലെ 
വനം” എന്ന മന്ദിരത്തിലെ എല്ലാ പാത്രങ്ങളും 
തങ്കത്തില്‍ നിര്‍മ്മിച്ചവയായിരുന്നു. കൊട്ടാര 
ത്തിലെ ഒരു സാധനവും വെള്ളിയില്‍ ഉണ്ടാക്കി 
യിരുന്നില്ല. ശലോമോനന്‍െറ കാലത്ത്‌ ധാരാളം 
സ്വര്‍ണ്ണുമുണ്ടായിരുന്നതിനാല്‍ വെള്ളിയുടെ 
പ്രാധാന്യത്തെപ്പറ്റി അവര്‍ ചിന്തിച്ചിരുന്നതേ 
യില്ല! 

മറ്റു രാജ്യങ്ങളുമായുള്ള വ്യാപാരാവശ്യങ്ങ 
ള്‍ക്കായി രാജാവിന്‌ അനേകം ചരക്കുകപ്പലു 
കളും ഉണ്ടായിരുന്നു. ഹീരാമിന്‍െറ ചരക്കു കപ്പ 
ലുകളായിരുന്നു അവ. എല്ലാ മൂന്നുവര്‍ഷം കൂടു 
മ്പോഴും ഈ കപ്പലുകള്‍ ധാരാളം പൂതിയ 
സ്വര്‍ണ്ണവും വെള്ളിയും ആനക്കൊമ്പും മൃഗങ്ങ 
ളെയും കൊണ്ടുവരുമായിരുന്നു. 

ശലോമോന്‍ ലോകത്തിലെ ഏറ്റവും മഹാ 
നായ രാജാവായിരുന്നു. എല്ലാ രാജാക്കന്മാ 
രിലും ധനികനും ജ്ഞാനിയുമായിരുന്നു അ 
വന്‍. 24എല്ലായിടത്തുമുള്ളവര്‍ ശലോമോന്‍ രാ 
ജാവിനെ കാണാനാഗ്രഹിച്ചു. ദൈവം അവനു 
നല്‍കിയ മഹത്തായ ജ്ഞാനം കേള്‍ക്കുകയായി 
രുന്നു അവരുടെ ആവശ്യം. 2എല്ലാ വര്‍ഷവും 
ജനങ്ങള്‍ രാജാവിനെ കാണാന്‍ വന്നു. ഓരോരു 
ത്തരും ഓരോ സമ്മാനവും കൊണ്ടുവന്നു. സ്വര്‍ 
ണ്ത്തിലും വെള്ളിയിലുമുണ്ടാക്കിയ സാധന 
ങ്ങള്‍, വസ്ത്രങ്ങള്‍, ആയുധങ്ങള്‍, സുഗന്ധദ്ര 
വ്യങ്ങള്‍, കുതിരകള്‍, കോവര്‍കഴുതകള്‍ എന്നി 
ങ്ങനെ. 

2അങ്ങനെ ശലോമോന്‍രാജാവിന്‌ അനേക 
മനേകം രഥങ്ങളും കുതിരകളും ഉണ്ടായി. 
അവന്‍ ആയിരത്തിനാനൂറ്‌ രഥങ്ങളും പന്തീരാ 
യിരം കൂതിരകളുമുണ്ടായിരുന്നു. ഈ രഥങ്ങള്‍ 
ക്കായി ശലോമോന്‍ പ്രത്യേകം നഗരങ്ങള്‍ 
പണിതു. അതിനാല്‍ ആ നഗരങ്ങളിലാണ്‌ രഥ 
ങ്ങള്‍ സൂക്ഷിച്ചിരുന്നത്‌. രഥങ്ങളില്‍ ചിലത്‌ 
യെരൂശലേമിലും ശലോമോന്‍രാജാവ്‌ സൂക്ഷി 
ച്ചിരുന്നു. 27രാജാവ്‌ യിസ്രായേലിനെ വളരെ 
സമ്പന്നമാക്കി. യെരൂശലേംനഗരത്തില്‍ പാറ 
കള്‍ പോലെ സാധാരണമായിത്തീര്‍ന്നു വെ 
ള്ളി. കുന്നുകളില്‍ അത്തിമരങ്ങള്‍ വളരും പോ 
ലെ സമൃദ്ധമായി ദേവദാരൂക്കള്‍. 22ശലോമോന്‍ 
ഈജിപ്തില്‍നിന്നും ക്വെയില്‍നിന്നും കൂതിര 
കളെ വാങ്ങി. അവന്‍െറ വ്യാപാരികള്‍ അവ 
യെ ക്ചെയിലേക്കും അവിടെനിന്ന്‌ യിസ്ധ്രായേ 
ലിലേക്കും കൊണ്ടു വന്നു. 22ഇനജിപ്തില്‍നി 
ന്നുള്ള ഒരു രഥത്തിന്‌ പതിനഞ്ചു പരണ്ട്‌ 
വെള്ളിയും ഒരു കുതിരയ്ക്ക്‌ മൂന്നേമുക്കാല്‍ 











355 


പാണ്ട്‌ വെള്ളിയുമായിരുന്നു വില. ഹിത്യ, 
അരാമ്യരാജാക്കന്മാര്‍ക്ക്‌ ശലോമോന്‍ കുതിരക 
ളെയും രഥങ്ങളെയും വിറ്റിരുന്നു. 


ശലോമോനും അവന്‍െറ അനേകം ഭാര്യമാരും 
ശലോമോന്‍രാജാവ്‌ സ്ത്രീകളെ സ്നേ 
] ഹിച്ചു! യിസ്രായേല്‍ ദേശക്കാരല്ലാത്ത 
അനേകം സ്ത്രീകളെ അവന്‍ ഇഷ്‌ടപ്പെട്ടു. ഫറ 
വോറ പുത്രി, ഹിത്യസ്ത്രീകള്‍, മോവാബ്‌, 
അമ്മോന്‍, ഏദോം, സീദോൻ എന്നിവിടങ്ങളി 
ലെ സ്ത്രീകളും അതിലുള്‍പ്പെടും. മ്മുമ്പ്‌ 
യിസ്രായേൽജനതയോടു യഹോവ പറഞ്ഞിരു 
ന്നു, “മറ്റുരാജ്യക്കാരില്‍നിന്നും നിങ്ങള്‍ വിവാ 
ഹം കഴിക്കരുത്‌. അങ്ങനെ ചെയ്താല്‍ അവര്‍ 
നിങ്ങളെ അവരുടെ ദേവന്മാരുടെ ആരാധക 
രാക്കും.” എന്നാല്‍ ശലോമോന്‍ ഈ സ്ത്രീകളു 
മായി സ്നേഹത്തിലായി. ശലോമോന്‍ മറ്റു 
രാജ്യങ്ങളിലെ നേതാക്കളുടെ പുത്രിമാരായിരു 
ന്ന എഴുന്നൂറു ഭാര്യമാരുണ്ടായിരുന്നു. കൂടാതെ 
മുന്നൂറ്‌ അടിമപ്പെണ്ണുങ്ങളും അവന്‍ ഭാര്യമാരെ 
പ്പോലെ ഉണ്ടായിരുന്നു. അവന്‍െറ ഭാര്യമാര്‍ 
അവനെ ദൈവത്തില്‍നിന്നും വൃതിചലിപ്പി 
ച്ചു. ശലോമോന്‍ വയസ്സായപ്പോള്‍ അവന്‍െറ 
ഭാര്യമാര്‍ അവനെ മറ്റു ദൈവങ്ങളുടെ ഭക്തനാ 
ക്കി. ശലോമോന്‍ തന്‍െറ പിതാവ്‌ ചെയ്തിരു 
ന്നതുപോലെ പൂര്‍ണ്ണമായും യഹോവയെ 
ശുശ്രൂഷിചില്ല. ശലോമോന്‍ അശ്തോരെത്തി 
നെ ആരാധിച്ചു. സീദോന്‍െറ ദേവതയായിരു 
ന്നു അത്‌. മില്‍ക്കോമിനെയും ശലോമോന്‍ 
ആരാധിച്ചു. അമ്മോന്യരുടെ ഭീകരമായ വിഗ്ര 
ഹമായിരുന്നു അത്‌. അങ്ങനെ ശലോമോന്‍ 
യഹോവയുടെ മുമ്പില്‍ തെറ്റു ചെയ്തു. 
തന്‍െറ പിതാവായ ദാവീദു ചെയ്തതുപോ 
ലെ ശലോമോന്‍ യഹോവയെ പൂര്‍ണ്ണമായും 
പിന്തുടര്‍ന്നില്ല. 
്‌കെമോശിനെ ആരാധിക്കാന്‍ ശലോമോന്‍ 
ഒരു സ്ഥലം നിര്‍മ്മിച്ചു. മോവാബുകാരുടെ ദുര്‍ 
ദേവതയായിരുന്നു കെമോശ്‌. യെരൂശലേമിന്‌ 
തൊട്ടടുത്തുള്ള ഒരു കുന്നിലായിരുന്നു ശലോ 
മോന്‍ ആ ആരാധനാ സ്ഥലം ഉണ്ടാക്കിയത്‌. 
അതേ കുന്നില്‍ത്തന്നെ ശലോമോന്‍ അമ്മോന്യ 
രുടെ ഭീകരവിഗ്രഹമായ മാലേക്കിനും ഒരു ആരാ 
ധനാസ്ഥലം നിര്‍മ്മിച്ചു. “അനന്തരം ശലോ 
മോന്‍ ഇതേ സംഗതികള്‍ തന്നെ മറ്റു രാജ്യക്കാ 
രികളായ തന്‍െറ എല്ലാ ഭാര്യമാര്‍ക്കുവേണ്ടിയും 
ചെയ്തു. അവന്‍െറ ഭാര്യമാര്‍ തങ്ങളുടെ ദേവ 
ന്മാര്‍ക്കുവേണ്ടി ധൂപങ്ങള്‍ കത്തിക്കുകയും 
ബലികളര്‍പ്പിക്കുകയും ചെയ്തു. 
ടയിസ്രായേലിന്‍െറ ദൈവമായ യഹോവയെ 
പിന്‍തുടരുന്നതില്‍നിന്നും ശലോമോന്‍ വ്യതി 
ചലിച്ചു. അതിനാല്‍ യഹോവ ശലോമോ 
നോടു കോപിച്ചു. യഹോവ രണ്ടു തവണ 
ശലോമോനന്‍െറയടുത്തു വന്നു. 1മമറ്റു ദൈവ 
ങ്ങളെ പിന്തുടരരുതെന്നു യഹോവ ശലോമോ 
നോടു പറഞ്ഞു. എന്നാല്‍ ശലോമോന്‍ 
യഹോവയുടെ കല്പന അനുസരിച്ചില്ല. 1അതി 
നാല്‍ യഹോവ ശലോമോനോടു പറഞ്ഞു, 
“ഞാനുമായുണ്ടാക്കിയ കരാര്‍ ലംഘിക്കുകയാ 
യിരുന്നു നിന്‍െറ ഇംഗിതം. എന്‍െറ കല്പനകള്‍ 
നീ അനുസരിച്ചില്ല. അതിനാല്‍ നിന്‍െറ കയ്യില്‍ 
നിന്നും നിന്‍െറ രാജ്യം പിച്ചിച്ചീന്തിക്കള 
യുമെന്ന്‌ ഞാന്‍ സത്യം ചെയ്യുന്നു. നിന്‍റെ 
ഭൃത്ന്മാരില്‍ ഒരുവനു ഞാനതു നല്‍കും. 12എ 
ന്നാല്‍ നിന്‍െറ പിതാവായ ദാവീദിനെ ഞാന്‍ 











1 രാജാക്കന്മാര്‍ 11:1-23 


സ്നേഹിച്ചു. അതിനാല്‍ നിന്‍െറ രാജ്യം നീ 
ജീവിച്ചിരിക്കെ ഞാന്‍ പിടിച്ചു പറിക്കില്ല. 
നിന്‍െറ പുത്രന്‍ രാജാവാകുന്നതുവരെ ഞാന്‍ 
കാത്തിരിക്കും. അപ്പോള്‍ അതു ഞാന്‍ അവനില്‍ 
നിന്നെടുക്കും. 13എന്നാലും രാജ്യം മുഴുവനും 
നിന്‍െറ പുത്രനില്‍നിന്നും ഞാന്‍ മാറ്റുകയില്ല. 
ഒരു ഗോത്രത്തെ ഭരിക്കാന്‍ ഞാനവനു ചട്ടങ്ങള്‍ 
നല്‍കും. ദാവീദിനു വേണ്ടിയാണു ഞാനതു 
ചെയ്യുക. അവനൊരു നല്ല ഭൂൃത്യനായിരുന്നു. 
യെരൂശലേമിനു വേണ്ടിയും ഞാനതു ചെയ്യും. 
ആ നഗരം ഞാന്‍ തെരഞ്ഞെടുത്തു!” 





ശലോമോന്‍െറ ശത്രുക്കള്‍ 

4അപ്പോള്‍ എദോമയനായ ഹദദിനെ 
യഹോവ ശലോമോന്‍റെ ശത്രുവാക്കിത്തീ 
ര്‍ത്തു. എദോമിലെ രാജാവിന്‍െറ കുടുംബത്തി 
ല്‍പ്പെട്ടവനായിരുന്നു ഹദദ്‌. 1ടഇങ്ങനെയാണതു 
സംഭവിച്ചത്‌: മുമ്പ്‌ ദാവീദ്‌ എദോമിനെ തോല്ലി 
ച്ചിരുന്നു. യോവാബായിരുന്നു ദാവീദിന്‍റെ 
സൈന്യാധിപന്‍. യോവാബ്‌, മരണമടഞ്ഞ 
വരെ സംസ്കരിക്കുവാന്‍ എദോമിലേക്കുപോ 
യി. അപ്പോഴും അവിടെ ജീവിച്ചിരുന്ന എല്ലാവ 
രെയും യോവാബ്‌ വധിച്ചു. 1യോവാബും 
എല്ലാ യിസ്ധായേലുകാരും ആറു മാസത്തേക്കു 
എദോമില്‍ താമസിച്ചു. അതിനിടെ എദോ 
മിലെ എല്ലാ പുരുഷന്മാരെയും അവര്‍ വധിച്ചു. 
17അപ്പോള്‍ ഹദദു മാത്രമായിരുന്നു ഏക 
ആണ്‍കുട്ടി. അതിനാല്‍ ഹദദ്‌ ഈജിപ്തിലേ 
ക്കോടിപ്പോയി. അവന്‍െറ പിതാവിന്‍െറ ഭൃത്യ 
ന്മാരില്‍ ചിലരും അവനോടൊപ്പം പോയി. 
18അവര്‍ മിദ്യാ൯ വിടുകയും പാറാനിലേക്കു 
പോവുകയും ചെയ്തു. പാറാനില്‍ മറ്റു ചിലര്‍ 
കൂടി അവരോടു ചേര്‍ന്നു. അനന്തരം ആ 
സംഘം മുഴുവനും ഈജിപ്തിലേക്കു പോയി. 
അവര്‍ ഈജിപ്തിലെ രാജാവായ ഫറവോനെ 
സമീപിച്ച്‌ സഹായമഭ്യര്‍ത്ഥിക്കുകയും ചെ 
യ്തു. ഫറവോന്‍ ഹദദിന്‌ ഒരു വീടും കുറെ 
ഭൂമിയും നല്‍കി. കൂടാതെ ഫറവോന്‍ അവന്‍ 
പിന്തുണ പ്രഖ്യാപിക്കുകയും ഭക്ഷണം നല്‍കു 
കയും ചെയ്തു. 

19ഹറവോന്‍ ഹദദിനെ വളരെ ഇഷ്ടമായി. 
ഫറവോന്‍ തന്‍െറ ഭാര്യയായ തഹ്പെനേസി 
ന്‍െറ സഹോദരിയെ ഹദദിനു ഭാര്യയായി നല്‍ 
കി. 2അങ്ങനെ തഹ്പെനേസിന്‍െറ സഹോ 
ദരി ഹദദിനെ വിവാഹം കഴിച്ചു. ഗെനൂബത്ത്‌ 
എന്നു പേരായ ഒരു പുത്രനും അവര്‍ക്കുണ്ടായി. 
ഫറവോന്‍റെ വസതിയില്‍ അവന്‍െറ കുട്ടിക 
ളോടൊപ്പം വളരാന്‍ തഹ്പെനേസ്‌ ഗെനൂബ 
ത്തിനെ അനുവദിച്ചു. 

മദാവീദിന്‍െറ മരണവാര്‍ത്ത ഈജിപ്തില്‍ 
വച്ച്‌ ഹദദ്‌ അറിഞ്ഞു. സൈന്യാധിപനായ 
യോവാബും മരിച്ചതായി അവന്‍ കേട്ടു. അതി 
നാല്‍ ഹദദ്‌ ഫറവോനോടു പറഞ്ഞു, “ഞാനെ 
ന്‍െറ സ്വരാജ്യത്തെ വസതിയിലേക്കു പോ 
കട്ടെ.” 

മാഎന്നാല്‍ ഫറവോന്‍ മറുപടി പറഞ്ഞു, 
“നിനക്കിവിടെ വേണ്ടതൊക്കെ ഞാന്‍ നല്‍കി! 
പിന്നെന്തിനാണ്‌ സ്വരാജ്യത്തേക്കു മടങ്ങാന്‍ 
നീ ആഗ്രഹിക്കുന്നത്‌?” ഹദദ മറുപടി പറഞ്ഞു, 
“ദയവായി വീട്ടില്‍ പോകാന്‍ മാത്രം എന്നെ 
അനുവദിച്ചാലും.” 

ദൈവം മറ്റൊരാളെക്കൂടി ശലോമോന്‍െറ 
ശത്രുവാക്കി. ഏല്യാദാവിന്‍െറ പുത്രനായ രെ 
സോന്‍ ആയിരുന്നു അയാള്‍. തന്‍െറ യജമാ 
































1 രാജാക്കന്മാര്‍ 11:24-12:2 


നനന്‍െറ അടുത്തുനിന്നും ഒളിച്ചോടിയവനാണു 
രെസോന്‍. സോബയിലെ രാജാവായ ഹദദേ 
സറായിരുന്നു അവന്‍റെ യജമാനന്‍. 24ദാവീദ്‌ 
സോബയെ തോല്ലിച്ചതിനു ശേഷം രെസോന്‍ 
ഏതാനും പേരെ സംഘടിപ്പിക്കുകയും ചെറി 
യൊരു സേനയുടെ നേതാവാകുകയും ചെ 
യ്തു. രെസോന്‍ ദമസ്കസിലേക്കു പോയി 
അവിടെ തങ്ങി. രെസോന്‍ ദമസ്‌കസിലെ 
രാജാവായിത്തീര്‍ന്നു. രെസ്സോന്‍ അരാമിനെ 
ഭരിച്ചു. ശലോമോന്‍റെ കാലം മൂഴുവന്‍ രെ 
സോന്‍ യിസ്രായേലിനെ വെറുക്കുകയും അവ 
രുടെ ശത്രുവായിരിക്കുകയും ചെയ്തു. 
രെസോനും ഹദദും യിസ്രായേലിന്‌ അനവധി 
പ്രശ്നങ്ങളുണ്ടാക്കി. 

26നെബാത്തിന്‍െറ പുത്രനായ യൊരോബെ 
യാം ശലോമോന്‍െറ ഭൂത്യന്മാരില്‍ ഒരുവനായി 
രുന്നു. എഫ്രയീം ഗോത്രക്കാരനായിരുന്നു 
യൊരോബെയാം. സെരേദാപട്ടണക്കാരനായി 
രുന്നു അവന്‍. സെരുയാ എന്നായിരുന്നു യൊ 
രോബെയാമിന്‍െറ അമ്മയുടെ പേര്‍. അവന്‍െറ 
പിതാവ്‌ മരിച്ചു. അവന്‍ രാജാവിനെതിരെ 
തിരിഞ്ഞു. 

27 യൊരോബെയാം രാജാവിനെതിരെ തിരി 
ഞ്ഞതിനു പിന്നിലെ കഥ ഇതാണ്‌. ശലോമോന്‍ 
തന്‍െറ പിതാവായ ദാവീദിന്‍റെ നഗരത്തി 
നെറ ഭിത്തി ഉറപ്പിക്കുകയും മില്ലൊ നിര്‍മ്മിക്കു 
കയുമായിരുന്നു. 22യൊരോബെയാം ശക്തനായ 
ഒരു മനുഷ്യനായിരുന്നു. ഈ യുവാവ്‌ ഒരു നല്ല 
പണിക്കാരനായിരുന്നുവെന്ന്‌ ശലോമോന്‍ 
കണ്ടു. അതിനാല്‍ ശലോമോന്‍ അവനെ യോ 
സഫിനന്‍െറ ഗോത്രക്കാരായ പണിക്കാരുടെ മുഴു 
വന്‍ യജമാനനാക്കി. 2ഒരു ദിവസം യൊരോ 
ബെയാം യെരൂശലേമില്‍നിന്നും പുറത്തേക്കു 
യാത്ര ചെയ്യുകയായിരുന്നു. ശീലോവിലെ പ്ര 
വാചകനായ അഹീയാവ്‌ അവനെ മാര്‍ഗ്ഗ 
മദ്ധ്യ കണ്ടുമുട്ടി. അഹീയാവ്‌ ഒരു പുതിയ 
കുപ്പായം ധരിച്ചിരുന്നു. അവര്‍ രണ്ടു പേരും 
രാജ്യത്ത്‌ തനിച്ചായിരുന്നു. 3അഹീയാവ്‌ 
തന്‍െറ പുതിയ വസ്ത്രമെടുത്ത്‌ പന്ത്രണ്ടു കഷ 
ണങ്ങളായി വലിച്ചുകീറി. 

31അനന്തരം അഹീയാവ്‌ യൊരോബെയാമി 
നോടു പറഞ്ഞു, “ഈ കുപ്പായത്തിന്‍െറ പത്തു 
കഷണങ്ങള്‍ നീ എടുക്കുക. യിനസ്രായേലിന്‍െറ 
ദൈവമാകുന്ന യഹോവ പറയുന്നു: “ശലോമോ 
നില്‍നിന്നും ഞാന്‍ സാമ്രാജ്യം എടുത്തു മാറ്റു 
കയും യിസ്രായേല്‍ഗോത്രങ്ങളില്‍ പത്തെണ്ണം 
നിന്നെ ഏലിക്കുകയും ചെയ്യും. 3ദാവീദിന്‍റെറ 
കുടുംബത്തിന്‌ ഞാന്‍ ഒരു ഗോത്രത്തിന്‍റെ 
ഭരണം മാത്രമേ നല്‍കുകയുള്ളു. ഈ ഗോത്രത്തെ 
ഭരിക്കാന്‍ ഞാനവരെ അനുവദിക്കും. എന്‍െറ 
ദാസനായ ദാവീദിനും യെരുശലേമിനും 
വേണ്ടിയാണ്‌ ഞാനിതു ചെയ്യുക. യിസ്രായേ 
ലിലെ എല്ലാ ഗോത്രങ്ങള്‍ക്കുമിടയില്‍നിന്നും 
ഞാന്‍ തെരഞ്ഞെടുത്ത നഗരമാണ്‌ യെരൂശലേം. 
33എന്നെ പിന്തുടരുന്നതവസാനിപ്പിച്ചതിനാ 
ലാണ്‌ ശലോമോനില്‍നിന്നും ഞാന്‍ രാജ്യം 
എടുത്തുമാറ്റുന്നത്‌. സീദോന്‍കാരുടെ വ്യാജദേ 
വതയായ അശ്തോരെത്തിനെയാണ്‌ അവന്‍ 
ആരാധിക്കുന്നത്‌. മോവാബ്യരുടെ വ്യാജദൈവ 
മായ കെമോശിനെയും അമ്മോന്യരുടെ വ്യാജ 
ദൈവമായ മില്‍ക്കോമിനെയും അവന്‍ ആരാ 
ധിക്കുന്നു. നേരും നന്മയും പ്രവര്‍ത്തിക്കുന്നത്‌ 
ശലോമോന്‍ നിര്‍ത്തി. എന്‍െറ നിയമങ്ങളും 
എന്‍െറ കല്പനകളും അവന്‍ അനുസരിക്കു 




















356 


ന്നില്ല. അവന്‍െറ പിതാവായ ദാവീദിന്‍െറ 
മാര്‍ഗ്ഗത്തിലല്ല അവന്‍ ജീവിക്കുന്നത്‌. 34അതി 
നാല്‍ ശലോമോന്‍റെ ഗോത്രക്കാരില്‍നിന്നും 
ഞാന്‍ രാജ്യം എടുത്തുമാറ്റും. എന്നാല്‍ തന്‍െറ 
ബാക്കിയുള്ള ജീവിതകാലവും അവരുടെ ഭര 
ണാധിപനായിരിക്കാന്‍ ശലോമോനെ ഞാന്‍ 
അനുവദിക്കും. എന്‍െറ ദാസനായ ദാവീദിനു 
വേണ്ടിയാണു ഞാനിതു ചെയ്യുന്നത്‌. എന്‍െറ 
നിയമങ്ങളും കല്പനകളും അനുസരിച്ചതിനാല്‍ 
ഞാന്‍ ദാവീദിനെ തെരഞ്ഞെടുത്തു. 

പക്ഷേ അവന്‍െറ പൂത്രനില്‍നിന്നും ഞാന്‍ 
രാജ്യം എടുത്തുമാറ്റും. യൊരോബെയാമേ, 
പത്തു ഗോത്രങ്ങള്‍ക്കുമേല്‍ ഭരണം നടത്താന്‍, 
ഞാന്‍ നിന്നെ അനുവദിക്കും. 3ഒരു ഗോത്രത്തെ 
മാത്രം തുടര്‍ന്നും ഭരിക്കാന്‍ ഞാന്‍ ശലോ 
മോന്റെ പുത്രനെ അനുവദിക്കും. എന്‍െറ ദാസ 
നായ ദാവീദിന്‌ എന്നും എന്‍െറ സവിധത്തില്‍ 
യെരുശലേമില്‍ ഭരണം നടത്താന്‍ ഒരു പിന്‍ 
ഗാമി ഉണ്ടായിരിക്കുന്നതിനാണ്‌ ഞാനിങ്ങനെ 
ചെയ്യുന്നത്‌. എന്‍െറ സ്വന്തം നഗരമായി ഞാന്‍ 
തെരഞ്ഞടുത്തതാണ്‌ യെരൂശലേം. 37എന്നാല്‍ 
ഞാന്‍ നിന്നെ നീ ആഗ്രഹിക്കുന്ന എല്ലാറ്റിനും 
മേല്‍ ഭരണാധിപനാക്കും. യിസ്രായേല്‍ മുഴു 
വനും നീ ഭരിക്കും. 38നീ നേരായ മാര്‍ഗ്ഗത്തില്‍ 
ജീവിക്കുകയും എന്‍െറ കല്ലനകളനുസരിക്കുക 
യും ചെയ്താല്‍ ഞാന്‍ നിനക്കു വേണ്ടി ഇങ്ങ 
നെയെല്ലാം ചെയ്യും. ദാവീദിനെപ്പോലെ 
നീയും നിയമങ്ങളും കല്പനകളും അനുസരി 
ച്ചാല്‍ ഞാന്‍ നിന്നോടൊപ്പമുണ്ടായിരിക്കും. 
നിന്‍െറ കുടുംബത്തെ, ഞാന്‍ ദാവീദിനു ചെയ്‌ 
തതു പോലെ, രാജാക്കന്മാരുടെ കുടുംബമാക്കും. 
യിസ്രായേലിനെ ഞാന്‍ നിനക്കു നല്‍കും. 

39ശലോമോന്‍െറ പ്രവൃത്തികള്‍ മൂലം ദാവീദി 
ന്‍െറ മക്കളെ ഞാന്‍ ശിക്ഷിക്കും. എന്നാല്‍ ഞാന 
വരെ എന്നെന്നേക്കുമായി ശിക്ഷിക്കില്ല.” 











ശലോമോനന്‍െറ മരണം 

4ശലോമോന്‍ യൊരോബെയാമിനെ വധി 
ക്കാന്‍ ശ്രമിച്ചു. പക്ഷേ യൊരോബെയാം ഈജി 
പ്തിലേക്ക്‌ ഓടിപ്പോയി.അവന്‍ ഈജിപ്തി 
ലെ രാജാവായ ശീശക്കിന്‍െറെ അടുത്തെത്തി. 
ശലോമോന്‍െറ മരണം വരെ യൊരോബെയാം 
അവിടെ തങ്ങി. 

4്തന്‍െറ ഭരണകാലത്ത്‌ ശലോമോന്‍ അനേ 
കം മഹാകാര്യങ്ങളും വിവേകപൂര്‍വ്വമായ കാര്യ 
ങ്ങളും ചെയ്തു. “:ശലോമോനന്‍െറ ചരിത്രം” എന്ന 
ഗ്രന്ഥത്തില്‍ അതെല്ലാം രേഖപ്പെടുത്തിയിട്ടു 
ണ്ട്‌. 4ശലോമോന്‍ നാല്പതു വര്‍ഷക്കാലം യെരൂ 
ശലേമിലിരുന്ന്‌ യിസ്രായേല്‍ മുഴുവനും ഭരിച്ചു. 
43അനന്തരം ശലോമോന്‍ മരിക്കുകയും തന്‍െറ 
പൂര്‍വ്വികന്മാരോടൊപ്പം സംസ്കരിക്കപ്പെടുക 
യും ചെയ്തു. തന്‍െറ പിതാവായ ദാവീദിന്‍െറ 
നഗരത്തിലാണ്‌ അദ്ദേഹം സംസ്കരിക്കപ്പെടുത്‌. 
അദ്ദേഹത്തിന്‍െറ പുത്രന്‍ രെഹബെയാം അടു 
ത്ത രാജാവായി. 











ആഭ്യന്തരയുദ്ധം 
12ശലോമോനില്‍നിന്നും ഒളിച്ചോടിയെ 
Zc യൊരോബെയാം അപ്പോഴും 
ഈജിപ്തില്‍തന്നെയായിരുന്നു. ശലോമോ 
ന്‍െറ മരണത്തെപ്പറ്റി കേട്ടപ്പോള്‍ അവന്‍ എഫ്ര 
യീംകുന്നുകളിലുള്ള തന്‍െറ നഗരമായ സെരേദ 
യിലേക്കു മടങ്ങിവന്നു. 


357 


ശലോമോന്‍രാജാവ്‌ മരിക്കുകയും തന്‍െറ 
പൂര്‍വ്വികരോടൊലപ്പം സംസ്കരിക്കപ്പെടുകയും 
ചെയ്തു. അതിനു ശേഷം അദ്ദേഹത്തിന്‍െറ 
പുത്രൻ രെഹബെയാം പൂതിയ രാജാവായി. 
യിസ്രായേലുകാര്‍ മുഴുവന്‍ ശെഖേമിലേക്കു 
പോയി. രെഹബെയാമിനെ രാജാവാക്കുന്നതി 
നാണ്‌ അവര്‍ പോയത്‌. രാജാവാകുന്നതിന്‌ 
രെഹബെയാമും ശെഖേമിലേക്കു പോയി. ജന 
ങ്ങള്‍ രെഹബെയാമിനോടു പറഞ്ഞു, “നി 
ന്‍െറ പിതാവ്‌ ഞങ്ങളെക്കൊണ്ട്‌ കഠിനമായി 
വേല ചെയ്യിച്ചു. ഞങ്ങളെ അതില്‍നിന്നും 
മോചിപ്പിക്കുക. നിന്‍െറ പിതാവ്‌ ഞങ്ങളെ 
അടിച്ചേല്പിച്ച കഠിന ജോലി നിര്‍ത്തുക. 
അപ്പോള്‍ ഞങ്ങള്‍ നിന്നെ സേവിക്കാം.” 

ടരെഹബെയാം മറുപടി പറഞ്ഞു, “മൂന്നു 
ദിവസങ്ങള്‍ക്കു ശേഷം എന്‍െറയടുത്തേക്കു 
വരിക, അപ്പോള്‍ ഞാന്‍ മറുപടി നല്‍കാം.” 
അതിനാല്‍ ജനങ്ങള്‍ പോയി. ശലോമോന്‍റെ 
ജീവിതകാലത്ത്‌ തീരുമാനങ്ങളെടുക്കുന്നതില്‍ 
അയാളെ സഹായിച്ചിരുന്ന ഏതാനും മൂപ്പന്താ 
രുണ്ടായിരുന്നു. അതിനാല്‍ രെഹബെയാം 
രാജാവ്‌ അവരോട ഇക്കാരൃത്തില്‍ എന്തു തീരു 








1 രാജാക്കന്മാര്‍ 12:3-25 


നിങ്ങളെ ചാട്ടകള്‍ കൊണ്ടടിച്ചു. എന്നാല്‍ മൂര്‍ 
ച്ചയുള്ള ലോഹക്കഷണങ്ങള്‍ പിടിപ്പിച്ച ചാട്ട 
കൊണ്ട്‌ നിങ്ങള്‍ക്കു മുറിവേല്‍ക്കുംവിധമായി 
രിക്കും ഞാൻ അടിക്കുക.” 15അങ്ങനെ ജനങ്ങള്‍ 
ആഗ്രഹിച്ചതുപോലെ രാജാവ്‌ പ്രവര്‍ത്തിച്ചില്ല. 
യഹോവ അങ്ങനെ സംഭവിപ്പിച്ചതാണ്‌. നെ 
ബാത്തിന്‍െറ പുത്രനായ യെരോബെയാമിനു 
താന്‍ നല്‍കിയ വാഗ്ദാനം പാലിക്കുന്നതി 
നാണ്‌ യഹോവയിങ്ങനെ ചെയ്തത്‌. ശീലോ 
ക്കാരനായിരുന്ന അഹീയാപ്രവാചകനിലൂടെ 
യാണ്‌ ഈ വാഗ്ദാനം യഹോവ അറിയിച്ചത്‌. 

1പുതിയ രാജാവ്‌ തങ്ങളുടെ അപേക്ഷ ചെ 
വിക്കൊള്ളുന്നില്ലെന്ന്‌ യിസ്രായേലുകാര്‍ മുഴു 
വന്‍ മനസ്സിലാക്കി. അതിനാല്‍ അവര്‍ രാജാവി 
നോടു പറഞ്ഞു: “ഞങ്ങള്‍ ദാവീദിന്‍െറ കുടും 
ബത്തിന്‍്ററ ഭാഗമാണോ? അല്ല! യിശ്ശായി 
യുടെ ഭൂമിയുടെ ഏതെങ്കിലും ഭാഗം ഞങ്ങള്‍ക്കു 
കിട്ടുമോ? ഇല്ല! അതിനാല്‍, യിസ്രായേലേ, 
നമുക്ക്‌ നമ്മുടെ സ്വന്തം ഭവനങ്ങളിലേക്കു 
മടങ്ങാം. ദാവീദിന്‍റെ പുത്ര൯ സ്വന്തം ജന 
!” അങ്ങനെ യിസ്ധായേല്‍ നാട്ടി 


തയെ ഭരിക്കട്ടെ! 
ലേക്കു മടങ്ങി. 17എന്നാല്‍ രെഹബെയാം 

















മാനമെടുക്കണമെന്നു ചോദിച്ചു. അവന്‍ ചോദി 
ച്ചു, “ഇവരോടു ഞാനെന്തു മറുപടി പറയണ 
മെന്നാണു നിങ്ങള്‍ കരുതുന്നത്‌?” 

മൂപ്പന്മാര്‍ മറുപടി പറഞ്ഞു, “നീ ഇന്ന്‌ 
അവരോടു ഒരു ഭൂത്യനെപ്പോലെയാണെങ്കില്‍ 
അവര്‍ തീര്‍ച്ചയായും നിന്നെ സേവിക്കും. നീ 
അവരോടു ദയാപൂര്‍വ്വം സംസാരിച്ചാല്‍ അവര്‍ 
എന്നെന്നും നിനക്കുവേണ്ടി പണിയെടുക്കും.” 
“എന്നാല്‍ രെഹബെയാം ഈ ഉപദേശം ചെ 
വിക്കൊണ്ടില്ല. അവന്‍ തന്‍െറ ചെറുപ്പക്കാരായ 
സുഹൃത്തുക്കളോടു ചോദിച്ചു. “രെഹബെയാം 
ചോദിച്ചു, “ജനങ്ങള്‍, “നിന്‍െറ പിതാവ്‌ ഞങ്ങ 
ള്‍ക്കു തന്നതിലും എളുപ്പമുള്ള ജോലി ഞങ്ങ 
ള്‍ക്കു തരിക” എന്ന്‌ ആവശ്യപ്പെട്ടു. ഞാനെന്തു 
മറുപടിയാണ്‌ അവര്‍ക്കു നല്‍കേണ്ടത്‌? ഞാന 
വരോടെന്തു പറയണം?” 

10രാജാവിന്‍െറെ യുവസുഹൃത്തുക്കള്‍ പറ 
ഞ്ഞു, “നിന്‍െറ പിതാവ്‌ ഞങ്ങളെക്കൊണ്ട്‌ കഠി 
നവേലചെയ്യിച്ചു. ഇനി ഞങ്ങളുടെ ജോലി 
എളുപ്പമുള്ളതാക്കുക,” എന്നു അവര്‍ വന്നു 
നിന്നോടു പറഞ്ഞു, അതിനാല്‍ ഇങ്ങനെ പറ 
യുക, “എന്‍െറ പിതാവിന്‍െറ ശരീരത്തെക്കാള്‍ 
ശക്തമാണ്‌ എന്‍െറ ചെറുവിരല്‍. 1എനന്‍െറ 
പിതാവ്‌ നിങ്ങളെക്കൊണ്ട കഠിനജോലി ചെയ്യി 
പ്പിച്ചു. എന്നാല്‍ ഞാന്‍ നിങ്ങളെക്കൊണ്ട്‌ കുറേ 
ക്കൂടി കഠിനവേല എടുപ്പിക്കും! നിങ്ങളെക്കൊ 
ണ്ട്‌ പണിയെടുപ്പിക്കാന്‍ എന്‍െറ പിതാവി ചാട്ട 
യുപയോഗിച്ചു. നിങ്ങള്‍ക്കു മുറിവേല്‍ക്കാ൯ 
മൂര്‍ച്ചയുള്ള ലോഹക്കഷണങ്ങള്‍ പിടിപ്പിച്ച 
ചാട്ടവാറുകൊണ്ട ഞാന്‍ അടിക്കും!” 

2രെഹബെയാം ജനങ്ങളോടു പറഞ്ഞു, 
“മൂന്നു ദിവസത്തിനുള്ളില്‍ എന്‍െറയടുത്തേക്കു 
മടങ്ങിവരിക.” മൂന്നു ദിവസത്തിനുള്ളില്‍ യി 
സ്രായേലുകാര്‍ രെഹബെയാമിന്‍െറ അടുക്കല്‍ 
മടങ്ങിയെത്തി. 13അക്കാലത്ത്‌ രെഹബെയാം 
രാജാവ്‌ അവരോടു ദുഷിച്ചു സംസാരിച്ചു. 
അവന്‍ മൂപ്പന്മാരുടെ ഉപദേശങ്ങള്‍ ചെവിക്കൊ 
ണ്ടില്ല. 4സുഹൃത്തുക്കളുടെ ഉപദേശമാണ്‌ അ 
യാള്‍ അനുസരിച്ചത്‌. രെഹബെയാം പറഞ്ഞു, 
“എന്‍െറ പിതാവ്‌ നിങ്ങളെക്കൊണ്ട്‌ കഠിന 
വേല ചെയ്യ പിച്ച; അതിനാല്‍ ഞാന്‍ നിങ്ങ 
ള്‍ക്കു കറേക്കൂടി ജോലി തരും. എന്‍െറ പിതാവ്‌ 




















പിന്നെയും യെഹൂദയിലെ നഗരങ്ങളില്‍ വസി 
ച്ചിരുന്ന യിസ്രായേലൂകാരെ ഭരിച്ചു. 

18അദോരാം എന്നൊരാളായിരുന്നു ജോലിക്കാ 
രുടെ മേല്‍നോട്ടക്കാരന്‍. ജനങ്ങളോടു സംസാരി 
ക്കാന്‍ രെഹബെയാംരാജാവ്‌ അദോരാമിനെ 
അയച്ചു. പക്ഷേ യിസ്രായേലുകാര്‍ അവനെ 
കല്ലെറിഞ്ഞു കൊന്നു. അപ്പോള്‍ രെഹബെയാം 
രാജാവ്‌ തന്‍െറ രഥത്തില്‍ കയറി യെരൂശലേമി 
ലേക്കു രക്ഷപ്പെട്ടു. 1അങ്ങനെ യിസ്രായേല്‍ 
ദാവീദിന്‍െറ കുടുംബത്തിനെതിരെ കലാപമു 
യര്‍ത്തി. ഇന്നും അവര്‍ ദാവീദിന്‍റെ കുടുംബ 
ത്തിനെതിരാണ്‌. 

74യൌൊരോബെയാം മടങ്ങിവന്ന വാര്‍ത്ത 
യിസ്രായേൽജനത മുഴുവനും അറിഞ്ഞു. അതി 
നാല്‍ അവര്‍ അവനെ ഒരു സമ്മേളനത്തിലേക്കു 
വിളിക്കുകയും യിസ്രായേലിന്‍െറ രാജാവാക്കു 
കയും ചെയ്തു. ദാവീദിന്‍െറ കുടുംബത്തെ 
പിന്തുടര്‍ന്നത്‌ യെഹൂദയുടെ ഗോത്രക്കാര്‍ മാത്ര 
മായിരുന്നു. 

2 രെഹബെയാം യെരൂശലേമിലേക്കു മടങ്ങി. 
അവന്‍ യെഹുൂദാഗോത്രക്കാരെയും ബെന്യാ 
മീന്‍ ഗോത്രക്കാരെയും ഒരുമിച്ചു കൂട്ടി. അത്‌ 
ഒരു ലക്ഷത്തിയെണ്‍പതിനായിരം പേരുടെ ഒരു 
സൈന്യമായിരുന്നു. യിസ്രായേലുകാര്‍ക്കെ 
തിരെ പോരാടാന്‍ രെഹബെയാം ആഗ്രഹിച്ചു. 
തന്‍െറ രാജ്യം തിരിച്ചു പിടിക്കണമെന്ന്‌ അവന്‍ 
ആശിച്ചു. 

മാപക്ഷേ, യഹോവ ഒരു ദൈവപുരുഷനോടു 
സംസാരിച്ചു. ശെമയ്യാ എന്നായിരുന്നു അയാ 
ളുടെ പേര്‌. യഹോവ പറഞ്ഞു, 23“ശലോ 
മോനന്‍െറ പുത്രനും യെഹൂദയുടെ രാജാവുമായ 
രെഹബെയാമിനോടു സംസാരിക്കുക. യെഹൂദ 
ക്കാരോടും ബെന്യാമീന്‍കാരോടും സംസാരി 
ക്കുക. 24അവരോടു പറയുക, “നിങ്ങള്‍ നിങ്ങ 
ളുടെ സഹോദരന്മാരോടു യുദ്ധത്തിനു പോക 
രൂതെന്ന്‌ യഹോവ പറയുന്നു. നിങ്ങളോരോരു 
ത്തും വീട്ടിലേക്കു പോകണം. ഞാനിതെല്ലാം 
സംഭവിപ്പിച്ചു!”” അങ്ങനെ രെഹബെയാമിനന്‍െറ 
സൈന്യൃത്തിലുള്ളവര്‍ യഹോവയുടെ കല്പന 
അനുസരിച്ചു. അതിനാല്‍ അവരെല്ലാവരും 
അവനവന്റെ വീടുകളിലേക്കു പോയി. 
25എഫ്രയീംകുന്നി൯പ്രദേശത്തെ ഒരു നഗര 





1 രാജാക്കന്മാര്‍ 12:26-13:11 


മായിരുന്നു ശൈഖേം. യൊരോബെയാം ശെഖേ 
മിനെ വളരെ ശക്തമായ ഒരു നഗരമാക്കുകയും 
അവിടെ താമസിക്കുകയും ചെയ്തു. പിന്നീട്‌ 
അയാള്‍ പെനുവേല്‍നഗരത്തിലേക്കു പോവു 
കയും അതിനെ ശക്തമാക്കുകയും ചെയ്തു. 

26-27യൊരോബെയാം സ്വയം പറഞ്ഞു, “ജന 
ങ്ങള്‍ നിരന്തരം യഹോവയുടെ ആലയത്തി 
ലേക്കു പോവുകയാണെങ്കില്‍ അവര്‍ക്കു ദാവീ 
ദിന്‍ കുടുംബത്തിന്‍െറ ഭരണത്തിന്‍ കീഴി 
ലാകുവാനാണു താല്പര്യം എന്നു കരുതാം. അവര്‍ 
യെഹൂദയിലെ രാജാവായ രെഹബെയാമിനെ 
പിന്തുടരും. എന്നിട്ട്‌ അവര്‍ എന്നെ വധിക്കും.” 
28അതിനാല്‍ എന്താണു ചെയ്യേണ്ടതെന്ന്‌ 
രാജാവ്‌ തന്‍െറ ഉപദേശകരോടു ചോദിച്ചു. 
അവര്‍ അവനു തങ്ങളുടെ ഉപദേശം നല്‍കി. 
അതിനാല്‍ യൊരോബെയാം രണ്ടു സ്വര്‍ണ്ണക്കാ 
ഉക്കുട്ടികളെ ഉണ്ടാക്കി. യൊരോബെയാം 
രാജാവ്‌ ജനങ്ങളോടു പറഞ്ഞു, “നിങ്ങള്‍ ആരാ 
ധനയ്ക്ക്‌ യെരൂശലേമിലേക്കു പോകരുത്‌. 
യിസ്രായേലുകാരേ, നിങ്ങളെ ഈജിപ്തില്‍ 
നിന്നും നയിച്ച ദൈവങ്ങള്‍ ഇവയാണ്‌” * 
29യൊരോബെയാംരാജാവ്‌ ഒരു കാളക്കുട്ടിയെ 
ബേഥേലില്‍ സ്ഥാപിച്ചു, മറ്റേതിനെ ദാനിലും. 
30എന്നാല്‍ അതൊരു വലിയ പാപമായിരുന്നു. 
യിസ്രായേലുകാര്‍ ആ കാളക്കുട്ടികളെ ആരാധി 
ക്കാന്‍ ബേഥേലിലേക്കും ദാനിലേക്കും യാത്ര 
ചെയ്തു. എന്നാല്‍ അതൊരു മഹാപാപമായി 
രുന്നു. 

31യൊരോബെയാം ഉന്നതസ്ഥലങ്ങളിലും 
ആലയങ്ങള്‍ നിര്‍മ്മിച്ചു. യിസ്രായേലിലെ 
വിവിധ ഗോത്രങ്ങള്‍ക്കിടയില്‍നിന്നും അവന്‍ 
പുരോഹിതന്മാരെയും തെരഞ്ഞെടുത്തു. (ലേ 
വ്യതുടെ ഗോത്രത്തില്‍നിന്നുമാത്രം അവന്‍ 
പുരോഹിതരെ തെരഞ്ഞെടുത്തില്ല.) 2യൊരോ 
ബെയാം രാജാവ്‌ ഒരു പുതിയ ഉത്സവവും ആരം 
ഭിച്ചു. യെഹൂദയിലെ പെസഹാവിരുന്നു 
പോലെ തന്നെയായിരുന്നു അതും. പക്ഷേ അത്‌ 
എട്ടാം മാസത്തിന്‍െറ പതിനഞ്ചാം ദിവസമാ 
യിരുന്നു. ഒന്നാം മാസത്തിന്‍െറ പതിനഞ്ചാം 
ദിവസമല്ല. ആ സമയത്ത്‌ ബേഥേല്‍ നഗര 
ത്തിലെ യാഗപീഠത്തില്‍ രാജാവ്‌ ബലികളര്‍ 
പ്പിച്ചു. താനുണ്ടാക്കിയ കാളകള്‍ക്കാണവന്‍ 
ബലിയര്‍പ്പിച്ചത്‌. താനുണ്ടാക്കിയ ഉന്നതസ്ഥല 
ങ്ങളില്‍ സേവനം ചെയ്യുന്നതിന്‌ യൊരോബെ 
യാംരാജാവ്‌ ബേഥേലിലെ പുരോഹിതന്മാരെ 
തെരഞ്ഞെടുത്തു. 3അതിനാല്‍ യൊരോ 
ബെയാംരാജാവ്‌ യിസ്രായേലുകാര്‍ക്ക്‌ തിരു 
നാളായി തന്‍െറ തന്നെ സമയം തെരഞ്ഞെ 
ടുത്തു. എട്ടാം മാസത്തിന്‍െറ പതിനഞ്ചാം ദിവ 
സമായിരുന്നു അത്‌. ആ സമയത്ത്‌ അവന്‍ 
































358 


ത്തില്‍ വഴിപാടുകള്‍ നടത്തുകയായിരുന്നു. 
മയാഗപീഠത്തെ ശപിക്കാനായിരുന്നു യഹോവ 
അയാളോടു കല്പിച്ചത്‌. അയാള്‍ പറഞ്ഞു, 

“യാഗപീഠമേ, യഹോവ നിന്നോടു പറയു 
ന്നു, 'ദാവീദിന്‍െറ കുടുംബത്തിന്‌ യോശീയാവ്‌ 
എന്നൊരു പുത്രനുണ്ടാകും. ഈ പുരോഹിതന്മാ 
രിപ്പോള്‍ ഉന്നതസ്ഥലങ്ങളില്‍ ആരാധന നട 
ത്തുകയായിരിക്കും. പക്ഷേ യാഗപീഠമേ, യോ 
ശീയാവ്‌ ആ പുരോഹിതന്മാരെ നിന്‍െറമേല്‍ 
വെച്ച്‌ വധിക്കും. ഇപ്പോള്‍ ആ പുരോഹിതന്മാര്‍ 
നിന്‍െറമേല്‍ വച്ച്‌ ധൂപങ്ങള്‍ കത്തിക്കുന്നു. 
എന്നാല്‍ യോശീയാവ്‌ നിനന്‍െറമേല്‍ വച്ച്‌ 
മനുഷ്യന്‍െറ അസ്ഥിയുരുക്കും. പിന്നെ നിന്നെ 
വീണ്ടും ഉപയോഗിക്കാനാവില്ല!”” 
ഇക്കാര്യങ്ങളൊക്കെ സംഭവിക്കുമെന്നതിന്‌ 
ദൈവപുരുഷന്‍൯ ജനങ്ങള്‍ക്ക്‌ ഏതാനും അടയാ 
ളങ്ങളും നല്‍കി. അവന്‍ പറഞ്ഞു, “യഹോവ 
യുടെ വക്കുകള്‍ക്ക്‌ ഇതാണ്‌ അടയാളം. 
യഹോവ പറഞ്ഞു, ഈ യാഗപീഠം രണ്ടായി 
പിളരും. ഇതിന്മേലുള്ള ചാരം തറയില്‍ വീഴു 
കയും ചെയ്യും.” 

4്ബേഥേലിലെ യാഗപീഠത്തെപ്പറ്റിയുള്ള 
ദൈവപുരുഷന്‍െറ സന്ദേശം യൊരോബെയാം 
രാജാവ്‌ കേട്ടു. അദ്ദേഹം തന്‍െറ കൈ യാഗപീഠം 
ത്തില്‍നിന്നും വലിച്ച്‌ അയാള്‍ക്കു നേരെ 
ചൂണ്ടി. അദ്ദേഹം പറഞ്ഞു, “അവനെ ബന്ധി 
ക്കുക!” പക്ഷേ രാജാവിങ്ങനെ പറഞ്ഞപ്പോള്‍ 
ത്തന്നെ അദ്ദേഹത്തിന്‍െറ കൈ തളര്‍ന്നു. അദ്ദേ 
ഹത്തിനത്‌ ചലിപ്പിക്കാനായില്ല. യാഗപീഠം 
കഷണങ്ങളാവുകയും ചെയ്തു. അതിലെ 
ചാരം മുഴുവനും നിലത്തു വീഴുകയും ചെയ്തു. 
ദൈവപുരുഷന്‍ ദൈവവചനങ്ങള്‍ തന്നെ 
യാണു പറഞ്ഞതെന്നതിനു തെളിവായിരുന്നു 
ഇക്കാര്യങ്ങള്‍. അനന്തരം യൊരോബെയാം 
രാജാവ്‌ ദൈവപുരുഷനോടു പറഞ്ഞു, “ദയ 
വായി എനിക്കു വേണ്ടി നിന്‍െറ ദൈവമാകുന്ന 
യഹോവയോടു പ്രാര്‍ത്ഥിക്കുക. എനെറെ കൈ 
സുഖപ്പെടുത്താന്‍ യഹോവയോടാവശ്യപ്പെ 
ടുക.” 

തല്‍ ദൈവപുരുഷന്‍ യഹോവയോടു 
പ്രാര്‍ത്ഥിച്ചു. രാജാവിന്‍െറ കൈ സുഖപ്പെടു 
കയും ചെയ്തു. അതു പൂര്‍വ്വാവസ്ഥയിലായി. 
ecg on രാജാവ്‌ ദൈവപൂരൂഷനോടു പറ 
ഞ്ഞു, “ദയവായി എന്നോടൊപ്പം വരിക. വന്ന്‌ 
എന്നോടൊപ്പം ഭക്ഷിക്കുക. ഞാന്‍ നിനക്കൊരു 
സമ്മാനം തരുന്നുണ്ട്‌.” 

എന്നാല്‍ ദൈവപുരൂഷന്‍ രാജാവിനോടു 
പറഞ്ഞു, “നിന്‍െറ രാജ്യത്തിന്‍െറ പകൂതി 
തന്നാല്‍പ്പോലും ഞാന്‍ നിന്‍െറ വീട്ടിലേക്കു 
വരില്ല! ഇവിടെ നിന്നും ഞാനെന്തെങ്കിലും 


























ബലിളും ധൂപഹോമങ്ങളും താനുണ്ടാക്കിയ 
യാഗപീഠത്തില്‍ അര്‍പ്പിച്ചു. ബേഥേലിലെ 
നഗരത്തിലായിരുന്നു അത്‌. 





ബേഥേലിനെതിരെ ദൈവം സംസാരിക്കുന്നു 

യഹോവ ഒരു ദൈവപുരൂഷനോട* യെ 
] ഹൂദയില്‍നിന്നും ബേഥേല്‍ നഗരത്തിലേ 
ക്കുപോകാന്‍ കല്ലിച്ചു. ദൈവപുരുഷ൯ എത്തി 
യപ്പോള്‍ യൊരോബെയാംരാജാവ്‌ യാഗപീഠ 








യിസ്രായേലേ ... ഇവയാണ്‌ മരുഭൂമിയില്‍ വച്ച്‌ 
അഹരോന്‍ തന്‍െറ സ്വ്വര്‍ണ്ണക്കാളക്കുട്ടിയെ ഉണ്ടാക്കി 
യപ്പോള്‍ പറഞ്ഞ അതേ കാര്യം തന്നെയാണിത്‌. 
പുറ. 32:4. 


ദൈവപുരുഷന്‍ പ്രവാചകന്‍െറ മറ്റൊരു പേര. 


തിന്നുകയോ കുടിക്കുകയോ ചെയ്യില്ല. “ഒന്നും 
തിന്നുകയോ കുടിക്കുകയോ ചെയ്യരുതെന്ന്‌ 
യഹോവ എന്നോടു കല്ലിച്ചിട്ടുണ്്‌.“. ഞാന്‍ 
ഇങ്ങോട്ടു വന്ന അതേ വഴി സഞ്ചരിക്കുവാനും 
പാടില്ലെന്ന്‌ യഹോവ എന്നോടു കല്ലിച്ചി 
ട്ടുണ്ട്‌.” 120അതിനാല്‍ അവന്‍ വൃത്യസ്തമാ 
യൊരു മാര്‍ഗ്ഗത്തിലൂടെ പോയി. ബേഥേലി 
ലേക്കു സഞ്ചരിച്ച അതേ വഴിയിലൂടെ അവന്‍ 
സഞ്ചരിച്ചില്ല. 

1ബേഥേല്‍നഗരത്തില്‍ ഒരു വ്ൃദ്ധപ്രവാച 
കന്‍ വസിച്ചിരുന്നു. ദൈവപുരുഷ൯ന്‍ ബേഥേ 
ലില്‍ ചെയ്ത കാര്യങ്ങള്‍ അയാളുടെ പുത്ര 
ന്മാര്‍ അയാളോടു വിവരിച്ചു. യൊരോബെയാം 
രാജാവിനോട്‌ ദൈവപുരൂഷന്‍ പറഞ്ഞ കാര്യ 




















359 


ങ്ങള്‍ അവര്‍ തങ്ങളുടെ പിതാവിനോടു പറ 
ഞ്ഞു. 1മവൃദ്ധപ്രവാചകന്‍ പറഞ്ഞു, “അവന്‍ 
ഏതു വഴിയിലൂടെയാണു മടങ്ങിപ്പോയത്‌?” 
യെഹൂദയില്‍നിന്നുള്ള ദൈവപുരുഷ൯ന്‍ ഏതു 
വഴിയിലൂടെയാണു പോയതെന്ന്‌ പുത്രന്മാര്‍ 
തങ്ങളുടെ പിതാവിനു കാട്ടിക്കൊടുത്തു. 13ത 
നെറ കഴുതയ്ക്കു ജീനികെട്ടാന്‍ വൃദ്ധപവാച 
കന്‍ പുത്രന്മാരോടു പറഞ്ഞു. അതിനാല്‍ 
അവര്‍ കഴുതയ്ക്കു ജീനികെട്ടി. അനന്തരം 
പ്രവാചകന്‍ തന്‍െറ കഴുതപ്പുറത്തു കയറി 
പ്പോവുകയും ചെയ്തു. 

4വൃദധ്രവാചക൯ന്‍ ദൈവപുരുഷനു പി 
ന്നാലെ പോയി. ദൈവപുരൂഷ൯ ഒരു ഓക്കു 
മരച്ചുവട്ടിലിരിക്കുന്നത്‌ വൃദ്ധപ്രവാചകന്‍ 
കണ്ടു. വൃദ്ധപ്രവാചകന്‍൯ ചോദിച്ചു, “യെഹൂദ 
യില്‍നിന്നും വന്ന ദൈവപുരുഷനാണോ നീ?” 
ദൈവപുരുഷന്‍ മറുപടി പറഞ്ഞു, “അതെ 
ഞാന്‍ തന്നെ.” 1അതിനാല്‍ വ്ൃദ്ധപ്രവാചകന്‍ 
പറഞ്ഞു, “ദയവായി എന്‍െറ വസതിയില്‍ 
വന്ന്‌ എന്നോടൊപ്പം ഭക്ഷിച്ചാലും.” 1 എന്നാല്‍ 
ദൈവപുരുഷന്‍ മറുപടി പറഞ്ഞു, “നിന്നോ 
ടൊപ്പം വീട്ടില്‍ വരാന്‍ എനിക്കാവില്ല. ഇവിടെ 
നിന്നോടൊപ്പം തിന്നാനോ കുടിക്കാനോ എനി 
ക്കാവില്ല. 17അവിടെ നീ ഒന്നും തിന്നുകയോ 
കുടിക്കുകയോ അരുത്‌. പോയ വഴിയേ തിരിച്ചു 
വരികയുമരുത്‌' എന്നു യഹോവ എന്നോടു 
പറഞ്ഞു.” 

18അപ്പോള്‍ വൃദ്ധ്രവാചകന്‍ പറഞ്ഞു, 
“പക്ഷേ ഞാനും നിന്നെപ്പോലൊരു പ്രവാചക 
നാണ്‌.” അനന്തരം വൃദ്ധപ്രവാചകന്‍ ഒരു നുണ 
പറഞ്ഞു. അവന്‍ പറഞ്ഞു, “യഹോവയില്‍ 
നിന്നൊരു ദൂതന്‍ എനന്‍െറയടുത്തേക്കുവന്നു. 
നിന്നെ എന്‍െറ വീട്ടിലേക്കു കൊണ്ടുവരുവാ 
നും എന്നോടൊപ്പം തിന്നാനും കുടിക്കാനും 
നിന്നെ അനുവദിക്കാനും അവന്‍ എന്നോടു 
പറഞ്ഞു.” 

19അതിനാല്‍ ദൈവപുരുഷന്‍ വൃദ്ധപ്രവാച 
കനോടൊപ്പം അയാളുടെ വീട്ടിലേക്കു പോവു 





























1 രാജാക്കന്മാര്‍ 13:12-14:3 


താമസിക്കുന്നിടത്തു വന്ന്‌ തങ്ങള്‍ വഴിയില്‍ 
കണ്ടകാര്യങ്ങള്‍ അയാളോടു പറഞ്ഞു. 

മവൃദ്ധപ്രവാചകന്‍൯ അയാളെകുടുക്കി തന്നോ 
ടൊപ്പം അത്താഴം കഴിക്കാന്‍ തിരികെ കൊണ്ടു 
വരികയുമായിരുന്നു. സംഭവിച്ച കാര്യങ്ങളെ 
പ്പറ്റി കേട്ട അയാള്‍ പറഞ്ഞു, “യഹോവയുടെ 
കല്ലനയനുസരിക്കാത്ത ദൈവപുരുഷനാണത്‌. 
അതിനാല്‍ യഹോവ അയാളെ കൊല്ലാന്‍ ഒരു 
സിംഹത്തെ അയച്ചു. താനങ്ങനെ ചെയ്യുമെന്ന്‌ 
യഹോവ പറഞ്ഞിരുന്നു.” 27അനന്തരം പ്രവാച 
കന്‍ തന്‍െറ പുത്രന്മാരോടു പറഞ്ഞു, “എന്‍െറ 
കഴുതയ്ക്കു ജീനികെട്ടുക.” അതിനാല്‍ അയാ 
ളുടെ പുത്രന്മാര്‍ അയാളുടെ കഴുതയ്ക്കു ജീനി 
കെട്ടി. വഴിയില്‍ ശവശരീരം കിടക്കുന്നതു 
കാണാന്‍ വൃദ്ധപവാചകന്‍ പോയി. കഴുതയും 
സിംഹവും അപ്പോഴും അതിനടുത്തു നില്‍ക്കു 
ന്നുണ്ടായിരുന്നു. സിംഹം ആ മൃതദേഹം ഭക്ഷിക്കു 
കയോ കഴുതയെ ആക്രമിക്കുകയോ ചെയ്തി 
രുന്നില്ല. 

മവ്ൃദ്ധപ്രവാചകന്‍ മൃതശരീരമെടുത്ത്‌ തന്‍െറ 
കഴുതപ്പുറത്തു വച്ചു. അയാളുടെ മരണത്തില്‍ 
ദുഃഖിക്കുന്നതിനും മൃതദേഹം സംസ്കരിക്കുന്ന 
തിനും പ്രവാചകന്‍ ആ മൃതശരീരം നഗരത്തി 
ലേക്കു കൊണ്ടുവന്നു. 30വൃദ്ധപ്രവാചകന്‍൯ 
അയാളെ അയാളുടെ കുടുംബക്കല്പറയില്‍ സം 
സ്കരിച്ചു. വൃദ്ധപ്രവാചകന്‍ അയാള്‍ക്കു 
വേണ്ടി വിലപിച്ചു കൊണ്ടു പറഞ്ഞു, “എന്റെറ 
സഹോദരാ എനിക്കു നിന്‍െറ കാര്യത്തില്‍ ദു:ഖ 
മുണ്ട്‌.” 31അങ്ങനെ വൃദ്ധപ്രവാചകന്‍ മൃതദേഹം 
മറവു ചെയ്തു. അനന്തരം അയാള്‍ തന്‍െറ 
പുത്രന്മാരോടു പറഞ്ഞു, “ഞാന്‍ മരിക്കുമ്പോള്‍ 
എന്നെയും ഇതേ കല്ലറയില്‍ അടക്കണം. 
എന്റെ അസ്ഥികള്‍ അവന്‍േറതിനോടു ചേര്‍ 
ത്തുവയ്ക്കണം. 32അവനിലൂടെ യഹോവ പറ 
ഞ്ഞ കാര്യങ്ങള്‍ യാഥാര്‍ത്ഥ്യമാകും. ബേഥേ 
ലിലെ യാഗപീഠത്തെയും ശമര്യയിലെ മറ്റ്‌ 
ഉന്നതസ്ഥലങ്ങളെയും ശപിക്കാന്‍ യഹോവ 
അവനെ ഉപയോഗിച്ചു.” 














കയും അവിടെ അവനോടൊപ്പം തിന്നുകയും 
കുടിക്കുകയും ചെയ്തു. 74അവര്‍ മേശയ്ക്കരികി 
ലിരിക്കവേ യഹോവ വൃദ്ധപ്രവാചകനോടു 
സംസാരിച്ചു. 2വൃദ്ധപ്രവാചകന്‍ ദൈവപുരു 
ഷനോടും സംസാരിച്ചു. അവന്‍ പറഞ്ഞു, “നീ 
അവനെ അനുസരിച്ചില്ലെന്നു യഹോവ പറ 
യുന്നു! യഹോവ കല്ലിച്ചതു പോലെയല്ല നീ 
ചെയ്തത്‌. 22ഇവിടെ വെച്ച്‌ ഒന്നും തിന്നുകയോ 
കുടിക്കുകയോ ചെയ്യരുതെന്ന്‌ യഹോവ 
നിന്നോടു കല്ലിച്ചു. പക്ഷേ നീ വന്നു തിന്നു 
കയും കുടിക്കുകയും ചെയ്തു. അതിനാല്‍ 
നിന്‍െറ ശരീരം നിന്‍െറ കുടുംബക്കല്പറയില്‍ 
സംസ്കരിക്കപ്പെടുകയില്ല.” 

23ദൈവപുരുഷ൯ തിന്നുന്നതും കുടിക്കുന്നതും 
നിര്‍ത്തി. അപ്പോള്‍ വൃദ്ധപ്രവാചകന്‍ തന്‍െറ 
കഴുതയുടെ ജീനികെട്ടുകയും ദൈവപുരുഷന്‍ 
അവിടെനിന്നും പോവുകയും ചെയ്തു. 
24വീട്ടിലേക്കുള്ള വഴിയില്‍ ഒരു സിംഹം ദൈവ 
പുരുഷനെ ആക്രമിച്ചു കൊല്ലുകയും ചെയ്തു. 
പ്രവാചകന്‍െറ ശരീരം വഴിയില്‍ കിടക്കുക 
യായിരുന്നു. കഴുതയും സിംഹവും ശരീരത്തി 
നടുത്തു നിന്നു. 

25ആ വഴിയേ മറ്റു ചിലരും സഞ്ചരിക്കുന്നു 
ണ്ടായിരുന്നു. അവര്‍ ശരീരത്തെയും അതി 
നടുത്തു നില്‍ക്കുന്ന സിംഹത്തെയും കണ്ടു. 
അവര്‍ നഗരത്തില്‍ പവൃദ്ധപ്രവാചകന്‍൯ 














ദ്യൊരോബെയാംരാജാവിനു മാറ്റമുണ്ടാ 
യില്ല. അയാള്‍ തിന്മകള്‍ ചെയ്യുന്നതു തുടര്‍ന്നു. 
വിവിധ ഗോത്രങ്ങളില്‍ നിന്നും പുരോഹിത 
ന്മാരെ തെരഞ്ഞെടുക്കുന്നതും അവന്‍ തുടര്‍ന്നു. 
ആ പുരോഹിതന്മാര്‍ ഉന്നതസ്ഥലങ്ങളില്‍ 
സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. പുരോഹി 
തനാകാനാഗ്രഹിച്ച ആരെയും പുരോഹിതനാ 
കാന്‍ അനുവദിച്ചു. അവന്‍െറ രാജത്വത്തി 
ന്‍െറ നാശത്തിനു കാരണം ആ പാപമാ 
യിരുന്നു. 





യൊരോബെയാമിനന്‍െറ പുത്രന്‍ മരിക്കുന്നു 

14 അക്കാലത്ത്‌ യൊരോബെയാമിനന്‍െറെ പു 

ത്രനായ അബീയാവിനു വലിയരോഗം 
പിടിപെട്ടു. യൊരോബെയാം തന്‍െറ ഭാര്യ 
യോടു പറഞ്ഞു, “ശീലോവിലേക്കു പോയി 
അഹീയാപ്രവാചകനെ കാണുക. ഞാന്‍ 
യിസ്രായേല്‍രാജാവാകുമെന്നു പ്രവചിച്ച 
ആളായിരുന്നു അഹീയാവ്‌. നീ എന്‍െറ പത്തി 
യാണെന്ന്‌ ആളുകള്‍ തിരിച്ചറിയാത്തവിധം 
വേണം വസ്ത്രാലങ്കാരം നടത്താന്‍. ദ്പ്രവാച 
കന്‍ മൂന്ന്‌ അപ്പക്കഷണങ്ങളും ഏതാനും അടക 
ളും ഒരു ഭരണി തേനും നല്‍കുക. എന്നിട്ട്‌ 
നമ്മുടെ പുത്രന്‍ എന്തു സംഭവിക്കുമെന്ന്‌ അവ 
നോടു ചോദിക്കുക. അഹീയാപ്രവാചകന്‍ 
നിന്നോടതു പറയും.” 

















1 രാജാക്കന്മാര്‍ 14:4-24 


4അതിനാല്‍ രാജാവിന്‍െറ ഭാര്യ അയാള്‍ പറ 
ഞ്ഞതുപോലെ ചെയ്തു. അവള്‍ ശീലോവില്‍ 
അഹീയാപ്രവാചകനന്‍െറ വീട്ടിലേക്കു പോയി. 
അഹീയാവ്‌ വയോവൃദ്ധനും അന്ധനുമായി 
രുന്നു. Sa ate യഹോവ അവനോടു പറ 
ഞ്ഞു, “യൊരോബെയാമിന്‍െറ പത്നി അവ 
ളുടെ പുത്രനെപ്പറ്റി, ചോദിക്കാന്‍ നിന്‍െറയടു 
ത്തേക്കു വരുന്നുണ്ട്‌. അവന്‍ രോഗിയാണ്‌.” 
എന്താണു പറയേണ്ടതെന്ന്‌ യഹോവ അഹീയാ 
വിനോടു പറഞ്ഞു. 
യൊരോബെയാമിന്‍െറ പത്നി അഹീയാ 
വിന്‍െറ വീട്ടിലെത്തി. താനാരാണെന്ന്‌ ആരും 
അറിയാതിരിക്കാന്‍ അവള്‍ തത്രപ്പെട്ടിരുന്നു. 
അവള്‍ വാതില്‍ക്കലേക്കു വരുന്നെന്ന്‌ അയാള്‍ 
കേട്ടു. അതിനാല്‍ അഹീയാവു പറഞ്ഞു, 
“യെരോബോമിനന്‍െറ പത്നീ, അകത്തേക്കു വരൂ. 
എന്തിനാണു നീ മറ്റാരോ ആണെന്ന്‌ ആള്‍ 
ക്കാരെ ധരിപ്പിക്കാന്‍ ശ്രമിക്കുന്നത്‌? നിനക്കായി 
ഏതാനും ദുര്‍വ്ൃത്താന്തങ്ങളാണെനന്‍െറ കയ്യിലു 
ള്ളത്‌. "യഹോവ പറഞ്ഞതിതാണെന്നു യൊരോ 
ബെയാമിന്‍െറയടുക്കല്‍ മടങ്ങിച്ചെന്നു പറ 
യുക. യിസ്രായേലിന്‍റെ ദൈവം പറയുന്നു, 
“യൊരോബെയാമേ, യിസന്രായേല്‍ജനതയ്ക്കി 
ടയില്‍നിന്നും നിന്നെ ഞാന്‍ തെരഞ്ഞെടുത്തു. 
നിന്നെ ഞാന്‍ എന്‍െറ ജനതയ്ക്കുമേല്‍ ഭരണാ 
ധിപനാക്കി. &ദാവീദിന്‍െറ കുടുംബമായിരുന്നു 
യിനസ്രായേല്‍രാജ്യം ഭരിച്ചിരുന്നത്‌. എന്നാല്‍ 
ഞാന്‍ ദാവീദിന്‍െറ രാജകൂടുംബത്തില്‍നിന്നും 
രാജ്യം പിടിച്ചെടുത്ത്‌ നിനക്കു നല്‍കി. എന്നാല്‍ 
നീ എന്‍െറ ദാസനായ ദാവീദിനെപ്പോലെയാ 
യിരുന്നില്ല. അവന്‍ എല്ലായ്‌പ്പോഴും എന്‍െറ 
കല്പനകളനുസരിച്ചു. അവന്‍ പൂര്‍ണ്ണമനസ്സോ 
ടെ എന്നെ പിന്തുടര്‍ന്നു. ഞാ൯ സ്വീകരിച്ച 
കാര്യങ്ങള്‍ മാത്രം അവന്‍ ചെയ്തു. എന്നാല്‍ 
നീ പല മഹാപാപങ്ങളും ചെയ്തു. നിനക്കു 
മുമ്പു ഭരിച്ചിരുന്ന ഏതൊരാളെക്കാളും മോശ 
ട്ട പാപങ്ങളായിരുന്നു നീ ചെയ്തത്‌. നീ 
ME ഹങ്ങളെയും മറ്റു ദൈവങ്ങളെയും ഉണ്ടാ 
ക്കി. അതെന്നെ വളരെ കോപാകൂലനാക്കി. 10അ 
തിനാല്‍, യൊരോബെയാമേ, നിന്‍െറ കുടുംബ 
ത്തിനു ഞാന്‍ യാതനകളുണ്ടാക്കും. നിന്‍െറ 
കുടുംബത്തിലെ എല്ലാ പുരുഷന്മാരെയും ഞാന്‍ 
വധിക്കും. അഗ്നി ചാണകത്തെ ഭസ്മമാക്കു 
മ്പോലെ നിന്‍െറ കുടുംബത്തെ മുഴുവന്‍ ഞാന്‍ 
നശിപ്പിക്കും. 1നഗരത്തില്‍ വെച്ചു മരിക്കുന്ന 
നിന്‍റെ എല്ലാ കുടുംബക്കാരെയും നായ്ക്കള്‍ 
തിന്നും. വയലില്‍ വെച്ചു മരിക്കുന്ന നിന്‍െറ 
ഏതൊരു കൂടുംബാംഗത്തെയും പക്ഷികളും തി 
ന്നും. യഹോവ സംസാരിച്ചിരിക്കുന്നു.”” 
12അനന്തരം അഹീയാപ്രവാചകന്‍ യൊരോ 
ബെയാമിന്‍െറ പത്നിയോടു തുടര്‍ന്നു സംസാ 
രിച്ചു. അവന്‍ പറഞ്ഞു, “ഇപ്പോള്‍ വീട്ടിലേക്കു 
പോവുക. നീ നിന്‍െറ നഗരത്തിലേക്കു പ്രവേ 
ശിക്കുമ്പോള്‍ നിന്‍െറ മകന്‍ മരിച്ചിരിക്കും. 13യി 
സ്രായേലുകാര്‍ മുഴുവനും അവനു വേണ്ടി നില 
വിളിക്കുകയും അവനെ സംസ്കരിക്കുകയും 
ചെയ്യും. യൊരോബെയാമിന്‍െറെ കൂടുംബ 
ത്തില്‍ സംസ്കരിക്കപ്പെടുന്ന ഏകപുത്ര൯ 
നിന്‍െറ പൂത്രനായിരിക്കും. ഇതിനു കാരണം, 
യിസ്രായേലിന്‍റെ ദൈവമാകുന്ന യഹോ 
വയെ സന്തുഷ്ടനാക്കിയ ഏക വ്യക്തി അവ 





























360 


കുടുംബത്തെ നശിപ്പിക്കും. താമസിയാതെ 
തന്നെ അതു സംഭവിക്കും. 15അനന്തരം യഹോവ 
യിസ്രായേലിനെ അടിക്കും. യിസ്രായേല്‍ജനത 
വെള്ളത്തില്‍ പുല്ലിളകുമ്പോലെ വളരെ ഭയ 
ക്കും. യിസ്രായേല്‍ ജനതയെ യഹോവ ഈ 
നല്ല ഭൂമിയില്‍നിന്നും പിന്‍വലിക്കും. അവരുടെ 
പൂര്‍വ്വികര്‍ക്ക്‌ അവന്‍ നല്‍കിയ ഭൂമിയാണത്‌. 
അവന്‍ അവരെ യൂഫ്രട്ടീസ്നദിയുടെ മറുവശ 
ത്തേക്കൂ ചിതറിക്കും. യഹോവ ജനങ്ങളോടു 
കോപിച്ചിരിക്കുന്നതിനാലാണിങ്ങനെയൊക്കെ 
സംഭവിക്കുന്നത്‌. അശേരയെ ആരാധിക്കാന്‍ 
അവര്‍ പ്രത്യേകം തൂണുകളുണ്ടാക്കിയതാണ്‌ 
യഹോവയെ കോപിപ്പിച്ചത്‌. 1യൊരോബെ 
യാം പാപം ചെയ്തു. അനന്തരം യൊരോബെ 
യാം യിസ്രായേലുകാരെക്കൊണ്ടും പാപം ചെ 
യ്വിച്ചു. അതിനാല്‍ യഹോവ യിസ്രായേല്‍ജന 
തയെ പരാജിതരാകാനിടയാക്കും.” 

17യൊരോബെയാമിനന്‍െറ ഭാര്യ തിര്‍സ്ധയി 
ലേക്കു മടങ്ങി. അവള്‍ വീട്ടിലേക്കു പ്രവേശി 
ക്കവേ അവളുടെ കൂട്ടി മരിച്ചു. $യിസ്രായേലു 
കാരെല്ലാം ചേര്‍ന്ന്‌ അവനെ സംസ്കരിക്കു 
കയും വിലപിക്കുകയും ചെയ്തു. സംഭവിക്കു 
മെന്ന്‌ യഹോവ തന്‍െറ ഭുത്യനായ അഹീയാ 
പ്രവാചകനിലൂടെ പറഞ്ഞതു പോലെ തന്നെ 
യാണ്‌ അതുണ്ടാത്‌. 

9 യൊരോബെയാംരാജാവ്‌ മറ്റു പല കാര്യ 
ങ്ങളും ചെയ്തു. അയാള്‍ യുദ്ധങ്ങള്‍ ചെയ്യു 
ന്നതും ജനങ്ങളെ ഭരിക്കുന്നതും തുടര്‍ന്നു. അയാ 

















ളുടെ പ്രവൃത്തികളെല്ലാം “യിസ്രായേലിലെ 
രാജാക്കന്മാരുടെ ചരിത്രം” എന്ന പുസ്തക 
ത്തില്‍ എഴുതിവച്ചിട്ടുണ്ട്‌. 2ഇരുപത്തിരണ്ടു 


വര്‍ഷക്കാലം യൊരോബെയാം യിസ്രായേല്‍ 
ഭരിച്ചു. അനന്തരം അയാള്‍ മരിക്കുകയും 
പൂര്‍വ്വികരോടൊലപ്പം സംസ്കരിക്കപ്പെടുകയും 
ചെയ്തു. അയാളുടെ പുത്രന്‍ നാദാബ്‌ അയാള്‍ 
ക്കുശേഷം പുതിയ രാജാവാകുകയും ചെയ്തു. 

2ിശലോമോനന്‍െറ പുത്രനായ രെഹബെയാം 
യെഹൂദയിലെ രാജാവായത്‌ നാല്പത്തൊന്നാം 
വയസ്സിലായിരുന്നു. രെഹബെയാം പതിനേഴു 
വര്‍ഷം യെരൂശലേം നഗരംഭരിച്ചു. യഹോവ 
മഹത്വപ്പെടുത്തപ്പെടാന്‍ തെരഞ്ഞെടുത്ത നഗ 
രമായിരുന്നു അത്‌. യിസ്രായേലിലെ മറ്റു സ്ഥ 
ലങ്ങള്‍ക്കിടയില്‍നിന്നുമാണ്‌ അവന്‍ ഈ നഗരം 
തെരഞ്ഞെടുത്തത്‌. അമ്മോന്യക്കാരിയായിരുന്ന 
നയമാ ആയിരുന്നു രെഹബെയാമിന്‍െറ അമ്മ. 








മായെഹൂദയിലെ ജനങ്ങളും പാപം ചെയ്യുക 
യും തെറ്റെന്നു യഹോവ പറഞ്ഞ കാര്യങ്ങള്‍ 
ചെയ്യുകയും ചെയ്തു. യഹോവ അവരോടു 
കോപിക്കത്തക്കവിധത്തില്‍ കൂടുതല്‍ പ്രവൃ 
ത്തികള്‍ അവര്‍ ചെയ്തു. അവര്‍ തങ്ങള്‍ക്കു 
മുമ്പു ജീവിച്ചിരുന്ന തങ്ങളുടെ പൂര്‍വ്വികന്മാരെ 
ക്കാളും ദുഷിച്ചവരായിരുന്നു. അവര്‍ ഉന്നത 
സ്ഥലങ്ങളും സ്മാരകശിലകളും വിശുദ്ധതൂണു 
കളും നിര്‍മ്മിച്ചു. എല്ലാ ഉയര്‍ന്ന കുന്നുകളിലും 
എല്ലാ പച്ചമരത്തണലിലും അവര്‍ അവ 
പണിതു. സ്വന്തം ശരീരം വൃഭിചാരത്തിനായി 
വിറ്റുകൊണ്ട്‌ മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്ന 
വരും അവിടെയുണ്ടായിരുന്നു.*. അങ്ങനെ 
യെഹൂദക്കാര്‍ അനേകം തിന്മകള്‍ ചെയ്തു. 
അവര്‍ക്കു മുന്വേ ആ ദേശത്തു ജീവിച്ചിരുന്ന 














നാണെന്നതാണ്‌. യഹോവ യിസ്രായേലിനു 
മേല്‍ പുതിയൊരു രാജാവിനെ നിയോഗിക്കും. 
ആ പുതിയ രാജാവ്‌ യൊരോബെയാമിനന്‍െറെ 


സ്വന്തം ... ഉണ്ടായിരുന്നു ജനങ്ങള്‍ കനാന്യദേവ 
ന്മാരെ ആരാധിക്കുന്നത്‌ ലൈംഗികപാപം ചെയ്യു 
മ്പോലെയായിരുന്നു. 


361 


വരും അതേ പാപങ്ങള്‍ ചെയ്തിരുന്നു. ദൈവം 
അവരില്‍നിന്ന്‌ ആ സ്ഥലം പിടിച്ചെടുത്ത്‌ 
യിസ്രായേല്‍ജനതയ്ക്കു നല്‍കി. 
25രെഹബെയാം രാജാവായതിനന്‍െറ അഞ്ചാം 
വര്‍ഷം ഈജിപ്തിലെ ശീശക്‌ രാജാവ്‌ യെരൂശ 
ലേമിനെതിരെ യുദ്ധം ചെയ്തു. 2യേഹോവ 
യുടെ ആലയത്തിലെയും രാജാവിന്‍െറ കൊട്ടാ 
രത്തിലെയും നിധിയെല്ലാം ശീശക്‌ കൊണ്ടു 
പോയി. അരാമിലെ രാജാവായ ഹദദെസെ 
രില്‍നിന്നും ദാവീദു പിടിച്ചെടുത്ത സ്വര്‍ണ്ണ 
പരിചകള്‍ പോലും അവന്‍ കൊണ്ടുപോയി. 
ദാവീദ്‌ ഈ പരിചകള്‍ യെരൂശലേമിലേക്കു 
കൊണ്ടുപോയിരുന്നു. എന്നാല്‍ ആ സ്വര്‍ണ്ണ 
പരിചകളെല്ലാം ശീശക്‌ കൊണ്ടുപോയി. 
27അതിനാല്‍ രെഹബെയാംരാജാവ്‌ അവയുടെ 
സ്ഥാനത്ത്‌ കൂടുതല്‍ പരിചകളുണ്ടാക്കിവെച്ചു. 
എന്നാല്‍ സ്വര്‍ണ്ണം കൊണ്ടല്ല, മറിച്ച്‌ ഓടു 
കൊണ്ടാണ്‌ ഈ പരിചകള്‍ നിര്‍മ്മിച്ചത്‌. 
കൊട്ടാരവാതിലുകളില്‍ കാവല്‍ നിന്നവര്‍ക്ക്‌ 
അവന്‍ ഈ പരിചകള്‍ നല്‍കി. 28രാജാവ്‌ 
യഹോവയുടെ ആലയത്തിലേക്കു പോവുമ്പോ 
ഴൊക്കെ ഈ പാറാവുകാരും അവനോടൊപ്പം 
പോയി. അവര്‍ പരിച കയ്യിലെടുത്തിരുന്നു. 
അതിനുശേഷം അവര്‍ അതു തങ്ങളുടെ പാറാ 




















1 രാജാക്കന്മാര്‍ 14:25-15:19 


യ്ക്കെതിരായ ദാവീദിന്‍െറ പ്രവൃത്തി. രെഹ 
ബെയാമും യൊരോബെയാമും നിരന്തരം 
യൂദ്ധം ചെയ്തിരുന്നു. അബീയാം ചെയ്ത 
മറ്റെല്ലാ കാര്യങ്ങളും “യെഹൂദയിലെ രാജാക്കന്മാ 
രുടെ ചരിത്രം” എന്ന ഗ്രന്ഥത്തിലെഴുതി വ 
ച്ചിട്ടുണ്ട്‌. 

അബീയാം രാജാവായിരുന്ന കാലമത്രയും 
അബീയാമും യെരോബെയാമും തമ്മില്‍ നിര 
ന്തരം യുദ്ധം നടന്നു. &അബീയാം മരിച്ചപ്പോള്‍ 
ദാവീദിന്‍റെ നഗത്തില്‍ അവന്‍ സംസ്കരിക്ക 
പ്പെട്ടു. അബീയാമിന്‍െറെ പുത്രനായ ആസാ 
അവനു ശേഷം പുതിയ രാജാവായി. 


ആസാ, യെഹൂദയിലെ രാജാവ്‌ 

യൊരോബെയാം യിസന്രായേല്‍രാജാവായ 
തിറ ഇരുപതാം വര്‍ഷം ആസാ യെഹൂദ 
യിലെ രാജാവായി. 10ആസാ നാല്പത്തൊന്നു 
വര്‍ഷക്കാലം യെരൂശലേം ഭരിച്ചു. മയഖാ 
എന്നായിരുന്നു അവന്‍െറ മുത്തശ്ശിയുടെ പേര്‍. 
അബീശാലോമിനന്‍െറെ പുത്രി ആയിരുന്നു 
മയഖാ. 

1ആസാ തന്‍െറ പൂര്‍വ്വികനായ ദാവീദിനെ 
പ്പോലെ യഹോവ ശരിയെന്നു പറഞ്ഞ എല്ലാ 
നല്ല കാര്യങ്ങളും ചെയ്തു. അക്കാലത്ത്‌ 














വുമുറിയിലെ ഭിത്തിയില്‍ തിരികെ കൊണ്ടുവ 
യ്ക്കുകയും ചെയ്യും. 

29രെഹബെയാംരാജാവു ചെയ്ത ഇക്കാര്യങ്ങ 
ളെല്ലാം “യെഹൂദയിലെ രാജാക്കന്മാരുടെ 
ചരിത്രം” എന്ന പുസ്തകത്തില്‍ എഴുതിയി 
ട്ടുണ്ട്‌. 30രെഹബെയാമും യൊരോബെയാമും 
തമ്മില്‍ നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. 

31രെഹബെയാം മരിക്കുകയും അയാളുടെ 
പൂര്‍വ്വികരോടൊച്പം ദാവീദിന്‍െറ നഗരത്തില്‍ 
സംസ്കരിക്കപ്പെടുകയും ചെയ്തു. അമ്മോന്യ 
ക്കാരിയായിരുന്ന നയമാ ആയിരുന്നു അവന്‍െറ 








മാതാവ്‌. രെഹബെയാമിന്‍െറ പുത്രനായ 
അബീയാം അവനു ശേഷം അടുത്ത രാജാ 
വായി. 


അബീയാം യെഹൂദയിലെ രാജാവ്‌ 
നെബാത്തിന്‍െറ പുത്രനായ യൊരോ 
15 ബെയാമായിരുന്നു അന്ന്‌ യിസ്രായേല്‍ 
ഭരിച്ചിരുന്നത്‌. നെബാത്തിന്‍െറ പുത്രനായ 
യൊരോബെയാമിന്‍െറ ഭരണത്തിന്‍റെ പതി 
നെട്ടാം വര്‍ഷം അബീയാം യെഹൂദയുടെ 
പുതിയ രാജാവായി. 2അബീയാം മൂന്നുവര്‍ഷം 
ഭരണം നടത്തി. അബീശാലോമിനന്‍െറ പുത്രിയാ 
യിരുന്ന മയഖാ ആയിരുന്നു അവന്‍െറ അമ്മ. 
അവനു മുമ്പ്‌ അവന്‍െറ പിതാവു ചെയ്തി 
രുന്ന എല്ലാ പാപങ്ങളും അവന്‍ ചെയ്തു. 
തന്‍െറ പിതാമഹനായിരുന്ന ദാവീദിനെപ്പോ 
ലെ അവന്‍ യഹോവയായ ദൈവത്തോടു 
വിശ്വസ്തത പുലര്‍ത്തിയിരുന്നില്ല. യഹോവ 








സ്വന്തം വ്യഭിചാരത്തിലൂടെ മറ്റു ദൈവങ്ങളെ 
ആരാധിച്ചിരുന്ന അനേകം പേരുണ്ടായിരുന്നു. 
ആസാ അവരെയെല്ലാം രാജ്യത്തുനിന്നും 
ഓടിച്ചു. അവന്‍െറ പൂര്‍വ്വികരുണ്ടാക്കിയ വിഗ്ര 
ഹങ്ങളെയും ആസാ എടുത്തു കൊണ്ടുപോയി. 
13തന്‍െറ മുത്തശ്ശിയായ മയഖയെ രാജ്ഞിസ്ഥാ 
നത്തുനിന്നും ആസാ നീക്കം ചെയ്തു. മയഖാ 
അശേരയുടെ ഭീകരമായ പ്രതിരൂപങ്ങളിലൊ 
ന്ന്‌ നിര്‍മ്മിച്ചിരുന്നു. കിദ്രോന്‍താഴ്വരയില്‍ 
അവന്‍ അതു ദഹിപ്പിച്ചു കളഞ്ഞു. 4ആസാ 
ഉന്നതസ്ഥലങ്ങള്‍ നശിപ്പിച്ചില്ലെങ്കിലും തന്‍െറ 
ജീവിതത്തിലുടനീളം അവന്‍ യഹോവയോടു 
വിശ്വസ്തത പുലര്‍ത്തിയിരുന്നു. 15“ആസയും 
അവന്‍െറ പിതാവും ദൈവത്തിനു ചിലതെ 
ല്ലാം അര്‍പ്പിച്ചിരുന്നു. സ്വര്‍ണ്ണം, വെള്ളി എന്നി 
വയിലുണ്ടാക്കിയ സാധനങ്ങളും മറ്റു ചില 
സാധനങ്ങളും. ആസാ ആ സാധനങ്ങളെല്ലാം 
ആലയത്തില്‍ വെച്ചു. 

16ആസാരാജാവ്‌ യെഹൂദയുടെ രാജാവായി 
രുന്ന കാലത്ത്‌ യിസ്ധായേല്‍രാജാവായ 
ബയെശയുമായി നിരന്തരം യുദ്ധം ചെയ്തി 
രുന്നു. 7ബയെശ യെഹൂദയ്ക്കെതിരെ യുദ്ധം 
ചെയ്തു. ആസയുടെ രാജ്യത്തുനിന്ന്‌ ജനങ്ങള്‍ 
വരുന്നതും പോകുന്നതും തടയാന്‍ ബയെശാ 
ആഗ്രഹിച്ചിരുന്നു. അതിനാല്‍ അവന്‍ രാമാ 
നഗരത്തെ ശക്തമാക്കി. 18അതിനാല്‍ ആസാ, 
യഹോവയുടെ ആലയത്തിലെയും രാജാ 
വിന്‍റെ കൊട്ടാരത്തിലെയും ഖജനാവിലെ 























ദാവീദിനെ സ്നേഹിച്ചു. അതിനാല്‍ അവനു 
വേണ്ടി യഹോവ അബീയാമിനു യെരൂശലേ 
മില്‍ ഒരു സാമ്രാജ്യം നല്‍കി. യഹോവ അവന്‍ 
ഒരു പുത്രനെയും നല്‍കി. യഹോവ യെരൂശലേ 
മിനെ സുരക്ഷിതമാക്കുകയും ചെയ്തു. ദാവീ 
ദിനു വേണ്ടിയാണ്‌ അവന്‍ ഇങ്ങനെ ചെയ്തത്‌. 
യഹോവയുടെ ആവശ്യമനുസരിച്ച്‌ ശരിയാ 








യതു മാത്രമേ ദാവീദു ചെയ്തിരുന്നുള്ളൂ. 
അവനെപ്പോഴും യഹോവയുടെ കല്പനകള്‍ 
അനുസരിച്ചു. ഹിത്യനായ ഉനരീയാവിനെ 


തിരെ പാപം ചെയ്തതു മാത്രമാണ്‌ യഹോവ 


സ്വര്‍ണ്ണവും വെള്ളിയും എടുത്തു. അവന്‍ ആ 
സ്വര്‍ണ്ണവും വെള്ളിയും തന്‍െറ ഭൃത്യന്മാരെ 
എല്ലിച്ച്‌ അവരെ ആരാമിലെ രാജാവായ 
ബെന്‍-ഹദദിന്‍െറയടുത്തേക്കയച്ചു. തബ്രിമ്മോ 
നെറ പുത്രനായിരുന്നു ബെന്‍-ഹദദ്‌, ഹേസ്ധോോ 
നെറ പുത്രനായിരുന്നു തബ്രിമ്മോന്‍. ദമസ്ക 
സ്‌ ആയിരുന്നു ബെന്‍-ഹദദിനന്‍െറ തലസ്ഥാനം. 
1ആസാ ഈ സന്ദേശം അയച്ചു, “എന്‍െറ 
പിതാവും അങ്ങയുമായി ഒരു സമാധാനക്കരാ 
റുണ്ടായിരുന്നു. ഇപ്പോള്‍ അങ്ങുമായി ഒരു സമാ 
ധാനക്കരാര്‍ ഉണ്ടാക്കാന്‍ ഞാനാഗ്രഹിക്കുന്നു. 
ഈ സ്വര്‍ണ്ണവും വെള്ളിയും ഞാന്‍ അങ്ങ 











1 രാജാക്കന്മാര്‍ 15:20-16:7 


യ്ക്ക്‌ സമ്മാനമായി അയയ്ക്കുന്നു. അങ്ങ്‌ 
യിസ്രായേല്‍രാജാവായ ബയെശയുമായുണ്ടാ 
ക്കിയിരിക്കുന്ന കരാര്‍ അവസാനിപ്പിച്ചാലും. 
അപ്പോള്‍ അയാള്‍ ഞങ്ങളുടെ രാജ്യത്തുനിന്നും 
പിന്മാറുകയും ഞങ്ങളെ വെറുതെ വിടുകയും 
ചെയ്യുമല്ലോ.” 

27ബെന്‍-ഹദദുരാജാവ്‌ ആസയുമായി ഒരു 
കരാറുണ്ടാക്കുകയും ഗലീല തടാകത്തിനടുത്തു 
ള്ള യിസ്രായേല്‍നഗരങ്ങളായ ഈയോന്‍, ദാന്‍, 
ആബേല്‍ -ബേത്ത്മയഖാ, നഫ്താലിയുടെ 
പ്രദേശം എന്നിവിടങ്ങളുമായി യുദ്ധം ചെയ്യാന്‍ 
തന്‍റ സൈന്യത്തെ അയയ്ക്കുകയും ചെ 
യ്തു. 21ഈ ആക്രമണങ്ങളെപ്പറ്റി ബയെശാ 
കേട്ടു. അതിനാല്‍ രാമയെ ശക്തമാക്കുന്ന പരി 
പാടി അയാള്‍ നിര്‍ത്തിവച്ചു. അയാള്‍ ആ 
പട്ടണം വിട്ടു തിര്‍സ്സയിലേക്കു മടങ്ങിപ്പോ 
വുകയും ചെയ്തു. 22അപ്പോള്‍ ആസാ രാജാവ്‌ 
എല്ലാവരും തന്നെ സഹായിക്കണമെന്ന്‌ യെഹൂ 
ദയിലെ മൂഴുവന്‍ ജനതയ്ക്കും ഒരു കല്പന 
നല്‍കി. ബയെശാ ആ നഗരത്തെ ശക്തമാക്കാ 
നുപയോഗിച്ചിരുന്ന മുഴുവന്‍ കല്ലുകളും തടി 
യും എടുത്തുകൊണ്ടുവരാ൯ന്‍ അവര്‍ രാമയി 
ലേക്കുപോയി. അവര്‍ അതെല്ലാം ബെന്യാമീന്‍ 
ദേശത്തെ ഗേബയിലേക്കും മിസ്പയിലേക്കും 
കൊണ്ടുപോയി. അനന്തരം ആസാരാജാവ്‌ ആ 
രണ്ടു നഗരങ്ങളെയും കുറേക്കൂടി ഉറപ്പുള്ള 
താക്കി. 

2ആസയുടെ മഹത്കൃത്യങ്ങള്‍, അവന്‍ നിര്‍ 
മ്മിച്ച നഗരങ്ങള്‍ എന്നിവപോലുള്ള എല്ലാ 
കാര്യങ്ങളും “യെഹൂദയിലെ രാജാക്കന്മാരുടെ 
ചരിത്രം” എന്ന ഗ്രന്ഥത്തില്‍ ചേര്‍ത്തിട്ടുണ്ട്‌. 
വൃദ്ധനായപ്പോള്‍ ആസയുടെ കാലില്‍ ഒരു 
രോഗം ബാധിച്ചു. 24ആസാ മരിക്കുകയും 
തന്‍െറ പൂര്‍വ്വികനായ ദാവീദിന്‍റെ നഗര 
ത്തില്‍ സംസ്കരിക്കപ്പെടുകയും ചെയ്തു. അന 
ന്തരം ആസയുടെ പുത്രനായയെ ഹോശാ 
ഫാത്ത്‌ പുതിയ രാജാവാകുകയും ചെയ്തു. 











നാദാബ്‌ യിസ്രായേല്‍രാജാവാകുന്നു 

2ആസാ യെഹൂദയിലെ രാജാവായതിനന്‍െറ 
രണ്ടാം വര്‍ഷം, യൊരോബെയാമിനന്‍െറെ പുത്ര 
നായ നാദാബ്‌ യിസ്രായേല്‍രാജാവായി. രണ്ടു 
വര്‍ഷം നാദാബ്‌ യിസ്ര്രായേല്‍ഭരിച്ചു. 2നാദാ 
ബ്‌ യഹോവയ്ക്കെതിരെ പാപങ്ങള്‍ ചെയ്തു. 
തന്‍െറ പിതാവായ യൊരോബെയാം പാപം 
ചെയ്തതുപോലെ തന്നെ അവനും ചെയ്തു. 
യൊരോബെയാം യിസ്ര്രായേല്‍ജനതയെക്കൊ 
ണ്ടും പാപം ചെയ്യിച്ചിരുന്നു. 

2അഹീയാവിനന്‍െറെ പുത്രനായിരുന്നു ബയെ 
ശാ. യിസ്റ്റാഖാരിന്‍െറ ഗോത്രക്കാരായിരുന്നു 
അവര്‍. നാദാബ്‌ രാജാവിനെ വധിക്കാന്‍ 
ബയെശാ ആലോചന നടത്തി. നാദാബും 
യിസ്രായേല്‍ജനതയും ഗിബഥോന്‍ പട്ടണ 
ത്തിനെതിരേ യുദ്ധം ചെയ്യവേയായിരുന്നു 
അത്‌. അതൊരു ഫെലിസ്ത്യ പട്ടണമായിരുന്നു. 
അവിടെ വെച്ച്‌ ബയെശാ നാദാബിനെ 
വധിച്ചു. &ആസായെ ഹൂദയിലെ രാജാവായ 
തിന്‍െറ മൂന്നാം വര്‍ഷത്തിലായിരുന്നു അത്‌. 
ബയെശാ യിസ്രായേലിലെ അടുത്ത രാജാവാ 
കുകയും ചെയ്തു. 














ബയെശാ യിസ്രായേല്‍രാജാവ്‌ 
പുതിയ രാജാവായപ്പോള്‍ ബയെശാ, യൊ 
രോബെയാമിന്‍െറ കുടുംബത്തിലെ എല്ലാവരെ 


362 


യും വധിച്ചു. യൊരോബെയാമിനന്‍െറ കുടുംബ 
ത്തില്‍ ഒരാളെപ്പോലും ബയെശാ ജീവനോടെ 
വിട്ടില്ല. യഹോവ പറഞ്ഞതു പോലെയായി 
രുന്നു അതു സംഭവിച്ചത്‌. യഹോവ ശീലോ 
വില്‍നിന്നുള്ള തന്‍െറ ദാസനായ അഹീയാവി 
ലൂടെ സംസാരിച്ചു. 4യൊരോബെയാം രാജാവ്‌ 
അനവധി പാപങ്ങള്‍ ചെയ്തതു കൊണ്ടാണ 
ങ്ങനെ സംഭവിച്ചത്‌. യിസ്രായേലുകാരെ 
ക്കൊണ്ട്‌ യൊരോബെയാം അനവധി പാപ 
ങ്ങള്‍ ചെയ്യിക്കുകയും ചെയ്തു. യിസ്രായേ 
ലിറ ദൈവമാകുന്ന യഹോവയെ യൊരോ 
ബെയാം വളരെ കോപിഷ്ടനാക്കി. 

31നാദാബ്‌ ചെയ്ത മറ്റു കാര്യങ്ങള്‍ “യിസ്ധ്രാ 
യേല്‍ രാജാക്കന്മാരുടെ ചരിത്രം” എന്ന ഗ്രന്ഥ 
ത്തില്‍ രേഖപ്പെടുത്തിയിട്ടുണ്ട്‌. 32തന്‍െറ 
യിസ്രായേല്‍ ഭരണകാലം മുഴുവനും ബയെശാ, 
യെഹൂദയിലെ രാജാവായ ആസയ്ക്കെതിരെ 
യുദ്ധം ചെയ്തിരുന്നു. 

33അഹീയാവിന്‍െറ പുത്രനായ ബയെശാ, 
ആസയുടെ യെഹുദാഭരണത്തിന്‍െറ മൂന്നാം 
വര്‍ഷം യിസ്രായേലിലെ രാജാവായിത്തീര്‍ന്നു. 
തിര്‍സ്റയില്‍ ബയെശാ ഇരുപത്തിനാലുവര്‍ഷം 
ഭരണം നടത്തി. എന്നാല്‍ യഹോവയുടെ 
ദൃഷ്ടിയില്‍ തിന്മയായ കാര്യങ്ങള്‍ ബയെശാ 
ചെയ്തു. തന്‍െറ പിതാവ്‌ ചെയ്തിരുന്ന അതേ 
പാപങ്ങള്‍ അയാള്‍ ചെയ്തു. യൊരോബെ 
യാം യിസ്രായേല്‍ജനതയെക്കൊണ്ടു പാപം 
ചെയിച്ചു. 

അനന്തരം യഹോവ ഹനാനിയുടെ പൂ 

൫൨൯൩൮ യേഹൂവിനോടു സംസാരിച്ചു. 
യഹോവ ബയെശാരാജാവിനെതിരെ സംസാ 
രിക്കുകയായിരുന്നു. നിന്നെ ഞാന്‍ ഒരു 
പ്രധാന വ്യക്തിയാക്കി. നിന്നെ ഞാന്‍ എന്‍െറ 
യിസ്രായേൽജനതയ്ക്കുമേല്‍ ഒരു രാജകുമാര 
നാക്കി. എന്നാല്‍ നീ യൊരോബെയാമിന്‍െറെ 
മാര്‍ഗ്ഗം പിന്തുടര്‍ന്നു. എന്‍െറ യിസ്രായേല്‍ 
ജനതയെക്കൊണ്ട്‌ നീ പാപം ചെയ്യിച്ചു. അവര്‍ 
തങ്ങളുടെ പാപം കൊണ്ട്‌ എന്നെ കോപിഷ്ഠ 
നാക്കി. 3അതിനാല്‍ ബയെശാ, നിന്നെയും 
നിന്‍െറ കുടുംബത്തെയും ഞാന്‍ നശിപ്പിക്കും 
നെബാത്തിന്‍െറ പുത്രനായ യൊരോബെയാ 
മിന്‍റെ കുടുംബത്തോടു ചെയ്തതു തന്നെ 
ഞാന്‍ നിന്നോടും ചെയ്യും. 4നിന്‍െറ കുടുംബ 
ക്കാര്‍ നഗരത്തിലെ വീഥികളില്‍ മരിച്ചുവീഴും. 
അവരുടെ ശരീരങ്ങള്‍ നായതിന്നും. നിന്‍െറ 
കുടുംബത്തിലെ ചിലര്‍ വയലുകളില്‍ മരിച്ചു 
വീഴും അവരുടെ ശരീരങ്ങള്‍ പക്ഷികള്‍ 
തിന്നും.” 

ബേയെശയെല്പറ്റിയുള്ള മറ്റുകാര്യങ്ങളും അ 
യാളുടെ മഹദ്പ്രവൃത്തികളും “യിസ്രായേല്‍ 
രാജാക്കന്മാരുടെ ചരിത്രം” എന്ന ഗ്രന്ഥത്തില്‍ 
എഴുതിയിട്ടുണ്ട്‌. ബയെശാ മരിക്കുകയും തിര്‍ 
സ്റ്റയില്‍ സംസ്കരിക്കപ്പെടുകയും ചെയ്തു. 
അവനുശേഷം അവന്‍െറ പുത്രന്‍ ഏലാ 
പുതിയ രാജാവായി. 

അതിനാല്‍ യഹോവ പ്രവാചകനായ യേ 
ഹൂവിന്‌ ഒരു സന്ദേശം നല്‍കി. ബയെശയ്ക്കും 
അവന്‍െറ കുടുംബത്തിനും എതിരായിരുന്നു ആ 
സന്ദേശം. ബയെശാ യഹോവയ്ക്കെതിരെ 
അനവധി പാപങ്ങള്‍ ചെയ്തു. അത്‌ യഹോ 
വയെ വളരെ കോപാകുലനാക്കി. അവനു മുമ്പ്‌ 

















യൊരോബെയാമിനന്‍െറ കുടുംബം ചെയ്ത 
അതേ കാര്യങ്ങള്‍ ബയെശയും ചെയ്തു. 
യൊരോബെയാമിനന്‍െറെ കുടുംബത്തെ മുഴു 





363 


വനും ബയെശാ വധിച്ചതിനാലും യഹോവ 
അവനോടു കോപിച്ചു. 


ഏലാ യിസ്രായേല്‍രാജാവ്‌ 
ആസാ യെഹൂദയിലെ രാജാവായതിന്‍ന്‍ററ 
ഇരുപത്താറാം വര്‍ഷം ഏലാ യിസ്രായേലില്‍ 
രാജാവായി. ബയെശയുടെ പുത്രനായിരുന്നു 
ഏലാ. അവന്‍ രണ്ടു വര്‍ഷത്തേക്കു തിര്‍സ്സാ 
ഭരിച്ചു. 
9ഏലാരാജാവിനന്‍െറെ ഉദ്യോഗസ്ഥന്മാരിലൊ 
രാളായിരുന്നു സിമ്രി. ഏലയുടെ രഥങ്ങളില്‍ 
പകുതിയും നയിച്ചിരുന്നത്‌ സിമ്രിയായിരുന്നു. 
എന്നാല്‍ സിമ്രി ഏലയ്ക്കെതിരെ ഗൂഡാലോ 
ചന നടത്തി. ഏലാ രാജാവ്‌ തിര്‍സ്റ്റയിലായി 
രുന്നു. അര്‍സ്സയുടെ ഭവനത്തില്‍ വെച്ച്‌ അയാള്‍ 
കുടിച്ചു മദിക്കുകയായിരുന്നു. തിര്‍സ്റ്റയിലെ 
കൊട്ടാരം ചുമതലക്കാരനായിരുന്നു അര്‍സ്സറാ. 
1സിമ്രി ആ ഭവനത്തിലെത്തുകയും ഏലാ 
രാജാവിനെ വധിക്കുകയും ചെയ്തു. ആസാ 
യെ ഹൂദയിലെ രാജാവായതിന്‍െറ ഇരുപ 
ത്തേഴാം വര്‍ഷമായിരുന്നു. അനന്തരം ഏലയ്ക്കു 

ശേഷം സിമ്രി പുതിയ രാജാവായി. 














സിമ്രി, യിസ്രായേല്‍രാജാവ്‌ 

സിമ്മി പുതിയ രാജാവായതിനുശേഷം 
ബയെശയുടെ കൂടുംബത്തിലെ എല്ലാവരെയും 
അവന്‍ വധിച്ചു. ബയെശയുടെ കുടുംബത്തി 
ലുള്ള ഒരു പുരുഷനെയും അവന്‍ ജീവനോടെ 
വിട്ടില്ല. ബയെശയുടെ സുഹൃത്തുക്കളെയും 
സിമ്രി വധിച്ചു. 12അങ്ങനെ സിമ്രി ബയെശ 
യുടെ കുടുംബത്തെ നശിപ്പിച്ചു. ബയെശ 
യ്ക്കെതിരെ സംഭവിക്കുമെന്ന്‌ യേഹൂപ്രവാച 
കനിലൂടെ യഹോവ പറഞ്ഞതു പോലെയൊ 
ക്കെയാണുണ്ടായത്‌. 3ബയെശയും അവന്‍െറ 
പുത്രന്‍ ഏലായും ചെയ്ത പാപങ്ങള്‍ മൂല 
മാണ്‌ അങ്ങനെയൊക്കെയുണ്ടായത്‌. അവര്‍ 
പാപം ചെയ്യുകയും യിസ്രായേല്‍ജനതയെ 
ക്കൊണ്ട്‌ പാപം ചെയ്യിക്കുകയും ചെയ്തു. അവ 
ര്‍ക്ക്‌ ധാരാളം വിഗ്രഹങ്ങളുണ്ടായിരുന്നതിനാല്‍ 
യഹോവവളരെ കോപാകുലനായി. 

14ഏലാ ചെയ്ത മറ്റു കാര്യങ്ങള്‍ “യിസ്രാ 
യേല്‍ രാജാക്കന്മാരുടെ ചരിത്രം” എന്ന ഗ്രന്ഥ 
ത്തില്‍ എഴുതിയിട്ടുണ്ട്‌. 

15ആസാ യെഹൂദയുടെ രാജാവായതിന്‍െറ 
ഇരുപത്തേഴാം വര്‍ഷമാണ്‌ സിമ്രി യിസ്രായേല്‍ 
രാജാവായത്‌. സിമ്മി ഏഴുവര്‍ഷം തിര്‍സ്റ്റയില്‍ 
ഭരണം നടത്തി. സംഭവിച്ചത്‌ ഇതായിരുന്നു: 
ഗിബ്ബെഥോനിലെ ഫെലിസ്തൃര്‍ക്കരികെ പാള 
യമടിച്ചിരിക്കുകയായിരുന്നു യിസ്രായേല്‍ 
സേന. അവര്‍ യുദ്ധസന്നദ്ധരായിരുന്നു. 1രാജാ 
വിനെതിരെ സിമ്രി രഹസ്യപദ്ധതിയിട്ടുവെന്ന്‌ 
പാളയത്തിലുള്ള പുരുഷന്മാര്‍ അറിഞ്ഞു. 
അവന്‍ രാജാവിനെ വധിച്ചെന്ന്‌ അവരറിഞ്ഞു. 
അതിനാല്‍ പാളയത്തിലുള്ള യിസ്രായേലുകാ 
രെല്ലാം ചേര്‍ന്ന്‌ പാളയത്തില്‍ വെച്ച്‌ അന്ന്‌ 
ഒമ്രിയെ യിസ്രായേല്‍ രാജാവാക്കി. സൈന്യാ 
ധിപനായിരുന്നു ഒമ്രി. 7അതിനാല്‍ ഖഒമ്രിയും 
മുഴുവന്‍ യിസന്രായേലുകാരും ഗിബ്ഥോന്‍ 
വിടുകയും തിര്‍സ്സയെ ആക്രമിക്കുകയും ചെ 
യ്തു. 18നഗരം പിടിച്ചടക്കപ്പെട്ടതായി സിമ്മി 
കണ്ടു. അതിനാലയാള്‍ കൊട്ടാരത്തിലേക്കു 
പോയി കൊട്ടാരത്തിനു തീ വയ്ക്കുകയും ആ 
തീയില്‍ സ്വയം ഹോമിക്കുകയും ചെയ്തു. 19അ 
ങ്ങനെ പാപം ചെയ്തതിനാല്‍ സിമ്മി മരിച്ചു. 





























1 രാജാക്കന്മാര്‍ 16:8-31 


യഹോവ തെറ്റെന്നു പറഞ്ഞ കാര്യങ്ങള്‍ സിമ്രി 
ചെയ്തു. യൊരോബെയാം പാപം ചെയ്ത 
അതേരീതിയില്‍ അവനും പാപം ചെയ്തു. 
യൊരോബെയാം യിസ്രായേല്‍ ജനതയെക്കൊ 
ണ്ടും പാപം ചെയ്യിച്ചു. 

20സിമ്രിയുടെ രഹസ്ധ്യ പദ്ധതികളുടെ കഥ 
യും സിമ്രി ചെയ്ത മറ്റുകാര്യങ്ങളും “യിസ്രാ 
യേല്‍ രാജാക്കന്മാരുടെ ചരിത്രം” എന്ന ഗ്രന്ഥ 
ത്തില്‍ എഴുതിയിട്ടുണ്ട്‌. സിമ്മി ഏലാരാജാവി 
നെതിരെ തിരിഞ്ഞപ്പോഴത്തെ സംഭവങ്ങളും 
ആ ഗ്രന്ഥത്തിലെഴുതിയിട്ടുണ്ട്‌. 





ഒമ്രി, യിസ്രായേല്‍രാജാവ്‌ 

മിയിസ്രായേല്‍ജനത രണ്ടു സംഘങ്ങളായി 
വിഭജിക്കപ്പെട്ടു. പകുതി ജനങ്ങള്‍ ഗീനത്തി 
ന്‍െറ പുത്രനായ തിബ്നിയെ പിന്തുടരുകയും 
അവനെ രാജാവാക്കാന്‍ ആഗ്രഹിക്കുകയും 
ചെയ്തു. ജനങ്ങളില്‍ മറ്റേ പകുതി ഒമ്രിയുടെ 
അനുയായികളുമായി. 2എന്നാല്‍ ഗീന 
ത്തിന്‍െറ പുത്രനായ തിബ്നിയുടെ അനുയാ 
യികളെക്കാള്‍ ശക്തരായിരുന്നു ഒമ്രിയുടെ അനു 
യായികള്‍. അതിനാല്‍ തിബ്നി വധിക്കപ്പെ 
ടുകയും ഒമ്രി രാജാവാകുകയും ചെയ്തു. 

23ആസാ യെഹൂദയിലെ രാജാവായതിനന്‍െറ 
മുപ്പത്തൊന്നാം വര്‍ഷമാണ്‌ ഒമ്രി യിസ്രായേല്‍ 
രാജാവായത്‌. ഒമ്രി യിസ്രായേലിനുമേല്‍ പന്ത്ര 
ണ്ടുവര്‍ഷം ഭരണം നടത്തി. അതില്‍ ആറു 
വര്‍ഷം തിര്‍സ്റ്റാപട്ടണത്തിലായിരുന്നു ഭരണം 
നടത്തിയിരുന്നത്‌. 24പക്ഷേ ഒമ്രി ശമര്യയിലെ 
കുന്ന്‌ വാങ്ങി. ശേമെരില്‍നിന്നും നൂറ്റമ്പതു 
പരണ്ടു വെള്ളിക്കാണ്‌ അവന്‍ അതു വാങ്ങി 
യത്‌. ആ കുന്നില്‍ ഒമ്രി ഒരു നഗരം പണിതു. 
അതിന്‍െറ ഉടമസ്ഥനായ ശേമെരിന്‍െറെ പേരു 
മായി ബന്ധപ്പെടുത്തി അവന്‍ ആ നഗരത്തെ 
ശമര്യാ എന്നു വിളിച്ചു. 

തെറ്റെന്നു യഹോവ വിധിച്ച കാര്യങ്ങള്‍ 
ഒമ്രി ചെയ്തു. അവനു മുമ്പുണ്ടായിരുന്ന എല്ലാ 
രാജാക്കന്മാരെക്കാളും തിന്മ അയാള്‍ ചെയ്തു. 
26നെബാത്തിന്‍െറ പുത്രനായ യൊരോബെ 
യാം ചെയ്ത അതേ പാപങ്ങള്‍ അയാള്‍ ചെ 
യ്തു. യൊരോബെയാം യിസ്രായേല്‍ജനതയെ 
ക്കൊണ്ടും പാപം ചെയ്യിച്ചു. അങ്ങനെ അവര്‍ 
യിസ്രായേലിന്‍റെ ദൈവമാകുന്ന യഹോ 
വയെ അത്യധികം കോപാകുലനാക്കി. അവ 
രുടെ വിലകെട്ട വിഗ്രഹങ്ങളും യഹോവയെ 
കോപാകൂലനാക്കി. 

മമ്മിയെ സംബന്ധിക്കുന്ന മറ്റു വിവരങ്ങളും 
അയാളുടെ മഹദ്പ്രവൃത്തികളും “യിസ്രായേല്‍ 
രാജാക്കന്മാരുടെ ചരിത്രം” എന്ന ഗ്രന്ഥത്തില്‍ 
എഴുതിയിട്ടുണ്ട്‌. 28ഒമ്രി മരിക്കുകയും ശമര്യയില്‍ 
സംസ്കരിക്കപ്പെടുകയും ചെയ്തു. അവനു 
ശേഷം അവന്‍െറ പുത്രനായ ആഹാബ്‌ 
പൂതിയ രാജാവാകുകയും ചെയ്തു. 


ആഹാബ്‌, യിസ്രായേല്‍രാജാവ്‌ 

22ആസാ യെഹൂദയിലെ രാജാവായതിനന്‍െറ 
മുപ്പത്തെട്ടാം വര്‍ഷം ആഹാബ്‌ യിസ്രായേലി 
ന്റെ രാജാവായി. ആഹാബ്‌ ഇരുപത്തിരണ്ടു 
വര്‍ഷത്തേക്ക്‌ ശമര്യയില്‍വെച്ച്‌ യിസ്ര്രായേ 
ലിനെ ഭരിച്ചു. 3%തെറ്റെന്നു യഹോവ വിധിച്ച 
കാര്യങ്ങള്‍ ആഹാബ്‌ ചെയ്തു. അവനു മുമ്പു 
ണ്ടായിരുന്ന രാജാക്കന്മാരെക്കാള്‍ മോശവുമായി 
രുന്നു ആഹാബ്‌. 31നെബാത്തിനന്‍െറ പുത്രനായ 
യൊരോബെയാം ചെയ്ത പാപങ്ങള്‍ കുറവാ 








1 രാജാക്കന്മാര്‍ 16:32-17:23 


ണെന്നു കരുതുംവിധം ആഹാബ്‌ കൂടുതല്‍ 
പാപങ്ങള്‍ ചെയ്തു. അങ്ങനെ ആഹാബ്‌ 
എത്ത്ബാലിന്‍െറ പുത്രിയായ ഈസേബെ 
ലിനെ വിവാഹം കഴിച്ചു. സീദോന്‍കാരുടെ 
രാജാവായിരുന്നു എത്ത്ബാല്‍. അനന്തരം 
ആഹാബ്‌ ബാലിനെ ശുശ്രൂഷിക്കാനും ആരാ 
ധിക്കാനും തുടങ്ങി. 32ബാലിനെ ആരാധിക്കാന്‍ 
ആഹാബ്‌ ശമര്യയില്‍ ഒരു ആലയം പണിതു. 
ആ ആലയത്തില്‍ അവന്‍ ഒരു യാഗപീഠവും 











364 


കോപ്പ വെള്ളം കൊണ്ടുവരുമോ?” 11സ്ത്രീ അവ 
നുള്ള വെള്ളം കൊണ്ടുവരാന്‍ പോയപ്പോള്‍ 
ഏലീയാവു പറഞ്ഞു, “ദയവായി എനിക്ക്‌ ഒരു 
കഷണം അല്പം കൂടി കൊണ്ടുവരൂ.” 

2സ്ത്രീ മറുപടി പറഞ്ഞു, “എന്‍െറ കൈ 
യില്‍ അപ്പമില്ലെന്ന്‌ നിന്‍െറ ദൈവമാകുന്ന 
യഹോവ സാക്ഷിയായി ഞാന്‍ പറയുന്നു. ഒരു 
കലത്തില്‍ കുറച്ചു മാവും ഭരണിയില്‍ കുറച്ച്‌ 








പണിതു. 33അശേരയെ ആരാധിക്കാന്‍ ആഹാ 
ബ്‌ ഒരു വിശുദ്ധ തൂണും സ്ഥാപിച്ചു. അവനു 





ഒലീവെണ്ണയും മാത്രമേ എന്‍െറ കൈയിലുള്ളൂ. 
അല്പം വിറകു സംഭരിക്കാനാണു ഞാനിവിടെ 
വന്നത്‌. ഇതു വീട്ടില്‍ കൊണ്ടുചെന്നു വേണം 








മുമ്പുണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരെയും 
കാള്‍ യിസ്രായേലിന്‍റെ ദൈവമാകുന്ന യഹോ 
വയെ കോപിപ്പിക്കാന്‍ ആഹാബ്‌ കൂടുതല്‍ 
കാര്യങ്ങള്‍ ചെയ്തു. 

34ആഹാബിന്‍െറ കാലത്ത്‌ ബേഥേല്‍ക്കാര 
നായ ഹീയേല്‍ യെരീഹോപട്ടണം പുനര്‍നിര്‍ 
മ്മിച്ചു. ഹീയേല്‍ ആ നഗരത്തിന്‍െറ പണിയാ 
രംഭിച്ചപ്പോള്‍ അയാളുടെ ഏറ്റവും മൂത്ത പുത്ര 
നായ അബീറാം മരിച്ചു. ഹീയേല്‍ നഗര കവാ 
ടങ്ങള്‍ സ്ഥാപിച്ചപ്പോള്‍ അയാളുടെ ഏറ്റവും 
ഇളയ പുത്രനായ ശെഗൂബ്‌ മരിച്ചു. ഇങ്ങനെ 
യൊക്കെ സംഭവിക്കുമെന്ന്‌ യഹോവ നൂന്‍െറ 
പുത്രനായ യോശുവയിലൂടെ പറഞ്ഞിരുന്നു. * 





ഏലീയാവും മഴയില്ലാത്ത കാലവും 
ഗിലെയാദിലെ തിശ്ബപട്ടണത്തിലെ 

] ഒരു പ്രവാചകനായിരുന്നു ഏലീയാവ്‌. 
ഏലിയാവ്‌ ആഹാബുരാജാവിനോടു പറഞ്ഞു, 
“യിസ്രായേലിന്‍റെ ദൈവമാകുന്ന യഹോ 
വയെ ഞാന്‍ സേവിക്കുന്നു. യഹോവയുടെ 
ശക്തിയാല്‍ അടുത്ത ഏതാനും വര്‍ഷങ്ങളി 
ലേക്കു മഞ്ഞോ മഴയോ പെയ്യില്ലെന്ന്‌ ഞാന്‍ 
ഉറപ്പിച്ചു പറയുന്നു. ഞാന്‍ കല്പിച്ചാല്‍ മാത്രമേ 
മഴ പെയ്യൂ.” 

2അനന്തരം യഹോവ ഏലീയാവിനോടു പറ 
ഞ്ഞു, 3“ഇവിടം വിട്ട്‌ കിഴക്കോട്ടു പോവുക. 
കെരീത്ത്‌ അരുവിയ്ക്കടുത്ത്‌ ഒളിച്ചിരിക്കുക. 
യോര്‍ദ്ദാന്‍നദിയുടെ കിഴക്കാണ്‌ ഈ അരുവി. 
നിനക്ക്‌ അതില്‍നിന്നും വെള്ളം കുടിക്കാം. 
അവിടെ നിനക്കു ഭക്ഷണമെത്തിക്കാന്‍ ഞാന്‍ 
കാക്കകളോടു കല്ലിച്ചിട്ടുണ്ട.” അതിനാല്‍ ഏലീ 
യാവ്‌ യഹോവ ചെയ്യാന്‍ പറഞ്ഞതുപോലെ 
യൊക്കെ ചെയ്തു. അവന്‍ യോര്‍ദ്ദാ൯ന്‍നദിക്കു 
കിഴക്കുള്ള കെരീത്ത്‌ അരുവിക്കടുത്തു താമസി 
ക്കാന്‍ പോയി. എല്ലാ പ്രഭാതത്തിലും സായാ 
൨നത്തിലും കാക്കകള്‍ ഏലീയാവിന്‌ ഭക്ഷണം 
കൊണ്ടുക്കൊടുത്തു. ഏലീയാവ്‌ അരുവിയില്‍ 
നിന്നും വെള്ളം കുടിച്ചു. 

മഴ പെയ്യാതിരുന്നതു മൂലം ഒരു കാലത്തിനു 
ശേഷം അരുവി വറ്റിവരണ്ടു. അനന്തരം 
യഹോവ ഏലീയാവിനോടു പറഞ്ഞു, സീ 
ദോനില്‍ സാരെഫാത്തിലേക്കു പോവുക. അ 
വിടെ താമസിക്കുക. അവിടെ ഭര്‍ത്താവു മരിച്ച 
ഒരു സ്ത്രീ ജീവിച്ചിരിപ്പുണ്ട്‌. നിനക്ക്‌ ഭക്ഷണം 
തരാന്‍ ഞാന്‍ അവളോടു കല്ലിച്ചിടുണ്ട്‌.” 

10അതിനാല്‍ ഏലിയാവ്‌ സാരെഫാത്തിലേ 
ക്കു പോയി. നഗരകവാടത്തിലേക്കു പോയ 
അയാള്‍ അവിടെ ഒരു സ്ത്രീയെ കണ്ടു. അവ 
ളുടെ ഭര്‍ത്താവ്‌ മരിച്ചിരുന്നു. അവള്‍ വിറകു 
സംഭരിക്കുകയായിരുന്നു. ഏലീയാവ്‌ അവ 
ളോടു ചോദിച്ചു, “എനിക്കു കുടിക്കാന്‍ ഒരു 

















ഇങ്ങനെയൊക്കെ ... 
കാണുക. 


പറഞ്ഞിരുന്നു യോശു. 6:26 


ഞങ്ങള്‍ക്കുള്ള അവസാനത്തെ ആഹാരം പാകം 
ചെയ്യാന്‍. അതു തിന്നിട്ടു വേണം എനിക്കും 
എന്‍െറ പുത്രനും പട്ടിണി കിടന്ന്‌ മരിക്കാന്‍.” 

13ഏലീയാവ്‌ സ്ത്രീയോടു പറഞ്ഞു, “വ്യസ 
നിക്കേണ്ട. നീ പറഞ്ഞതുപോലെ വീട്ടിലേക്കു 
പോയി നിങ്ങള്‍ക്കുള്ള ഭക്ഷണം പാകം ചെയ്യു 
ക. ആദ്യം നിന്‍െറ കൈയിലുള്ള മാവുകൊണ്ട്‌ 
ഒരു ചെറിയ അപ്പമുണ്ടാക്കുക. ആ അപ്പം 
എനന്‍െറയടുത്തു കൊണ്ടുവരിക. എന്നിട്ട നിന 
ക്കും നിന്‍െറ പുത്രനുമായി പാകം ചെയ്യുക, 
4തിസ്രായേലിന്‍െറെ ദൈവമാകുന്ന യഹോവ 
പറയുന്നു, 'മാവിന്‍െറ കലം ഒരിക്കലും ശൂന്യമാ 
വുകയില്ല. ഭരണിയില്‍ എക്കാലവും എണ്ണയുമു 
ണ്ടായിരിക്കും. യഹോവ വീണ്ടും ഭൂമിയില്‍ മഴ 
പെയ്യിക്കും വരെ ഇതു തുടരും.” 

15അതിനാല്‍ അവള്‍ തന്‍െറ വീട്ടിലേക്കു പോ 
യി. ഏലീയാവ്‌ നിര്‍ദ്ദേശിച്ചതു പോലെ തന്നെ 
അവള്‍ പ്രവര്‍ത്തിച്ചു. ഏലീയാവിനും ആ 
സ്ത്രീക്കും അവളുടെ പുത്രനും വളരെ നാളുകള്‍ 
ഭക്ഷണം ലഭിച്ചു. 1മാവിന്‍െെറ കലമോ എ 
പ്പാത്രമോ ഒരിക്കലും ശൂന്യമായില്ല. ഏലീയാവ 
ലൂടെ യഹോവ പറഞ്ഞതു പോലെയാണ്‌ 
അരെല്ലാം സംഭവിച്ചത്‌. 

17അല്പനാളുകള്‍ കഴിഞ്ഞപ്പോള്‍ സ്ത്രീയുടെ 
പുത്രന്‌ രോഗം ബാധിച്ചു. അവന്‍ കൂടുതല്‍ 
കൂടുതല്‍ രോഗിയായി. അവസാനം അവന്‍െറ 
ശ്വാസവും നിലച്ചു. 18സ്ത്രീ ഏലീയാവി 
നോടു പറഞ്ഞു, “നീ ഒരു ദൈവപുരുഷനാണ്‌. 
നിനക്കെന്നെ സഹായിക്കാമോ? അതോ 
എന്‍െറ പാപങ്ങളെപ്പറ്റി എന്നെ ഓര്‍മ്മിപ്പിക്കാ 
നാണോ നീ ഇവിടെ വന്നത്‌? എനെറെ മകന്‍ 
മരിക്കാനിടയാക്കാന്‍ മാത്രമാണോ നീ ഇവിടെ 
വന്നത്‌?” 

19ഏലീയാവ്‌ അവളോടു പറഞ്ഞു “നിന്‍െറ 
പുത്രനെ എന്നെ ഏലിക്കുക.” ഏലീയാവ്‌ 
അവനെ അവളുടെ കയ്യില്‍നിന്നും വാങ്ങി 
അവന്‍ താമസിക്കുന്ന മുകളിലത്തെ നിലയി 
ലെ മുറിയിലേക്കു കൊണ്ടുപോയി കട്ടിലില്‍ 
കിടത്തി. 22അനന്തരം ഏലീയാവ്‌ പ്രാര്‍ത്ഥിച്ചു, 
“യഹോവയായ എന്റെ ദൈവമേ, ഈ വിധവ 
എന്നെ അവളുടെ വീട്ടില്‍ തങ്ങാന്‍ അനുവദി 
ക്കുന്നു. അങ്ങ്‌ ഈ തിന്മ അവളോടു ചെയ്യുമോ? 
അവളുടെ പുത്രന്‍ മരിക്കാന്‍ അങ്ങ്‌ ഇടയാ 
ക്കുമോ?” 

21അനന്തരം ഏലീയാവ്‌ കുട്ടിയുടെ മുകളില്‍ 
മുന്നു തവണ കിടന്നു. ഏലീയാവ്‌ പ്രാര്‍ത്ഥിച്ചു, 
“എന്‍െറ ദൈവമാകുന്ന യഹോവേ, ഈ കൂട്ടി 
യെ വീണ്ടും ജീവിക്കാന്‍ അനുവദിക്കേണമേ!” 

യഹോവ ഏലീയാവിനന്‍െറ പ്രാര്‍ത്ഥന 
യ്ക്കു മറുപടി നല്‍കി. കുട്ടി വീണ്ടും ശ്വാസോ 
ച്ഛ്വാസം നടത്താന്‍ തുടങ്ങി. അവന്‍ ജീവി 
ച്ചു! 22ഏലീയാവ്‌ കൂട്ടിയെ താഴത്തെ നിലയി 
ലേക്കു കൊണ്ടുപോയി. ഏലീയാവ്‌ കൂട്ടിയെ 


















































365 


അവന്‍ററ അമ്മയെ ഏല്പിച്ചു 
“നോക്കൂ, നിന്‍െറ പൂത്രന്‍ ജീവിച്ചിരിക്കുന്നു 

24സ്ത്രീ മറുപടി പറഞ്ഞു, “നീ ദൈവപുരു 
ഷനാണെന്ന്‌ ഇപ്പോള്‍ ഞാനറിയുന്നു. യഹോ 
വ യഥാര്‍ത്ഥത്തില്‍ നിന്നിലൂടെ സംസാരി 
ക്കുന്നുവെന്ന്‌ ഞാനറിയുന്നു!” 


പറഞ്ഞു, 


1” 


ഏലീയാവും ബാലിന്‍െറ പ്രവാചകന്മാരും 

18 മൂന്നാം വര്‍ഷവും മഴ പെയ്യാതിരുന്ന 

പ്പോള്‍ യഹോവ ഏലീയാവിനോടു പറ 
ഞ്ഞു, “പോയി ആഹാബുരാജാവിനെ കാ 
ണുക. ഞാനുടനെ മഴ അയയ്ക്കും.” അതിനാല്‍ 
ഏലീയാവ്‌ ആഹാബിനെ കാണാന്‍ പോയി. 
അക്കാലത്ത്‌ ശമര്യയില്‍ ഭക്ഷണമുണ്ടായിരു 
ന്നില്ല. അതിനാല്‍ ആഹാബുരാജാവ്‌ ഓബദ്യാ 
വിനെ തന്‍െറയടുത്തേക്കു ക്ഷണിച്ചു. രാജകൊ 
ടടാരത്തിന്‍െറ ചുമതലക്കാരനായിരുന്നു ഓബ 
ദ്യാവ്‌. (ദൈവത്തിന്‍െറ ഒരു യഥാര്‍ത്ഥ അനു 
യായി ആയിരുന്നു ഓബദ്യാവ്‌. “ഒരിക്കല്‍ ഈ 
സേബല്‍ യഹോവയുടെ എല്ലാ പ്രവാചകന്മാ 
രെയും കൊല്ലുകയായിരുന്നു. അതിനാല്‍ ഓബ 
ദ്യാവ്‌ നൂറു പ്രവചകന്മാരെ രണ്ടു ഗുഹകളി 
ലായി ഒളിപ്പിച്ചു. അന്‍പതു പ്രവാചകന്മാരെ 
ഒരു ഗുഹയിലും അന്‍പതു പ്രവാചകരെ 
മറ്റൊരു ഗുഹയിലുമായി ഒളിപ്പിച്ചു. അനന്തരം 
ഓബദ്യാവ്‌ അവര്‍ക്കു ഭക്ഷണവും വെള്ളവും 
നല്‍കി.) $ആഹാബുരാജാവ്‌ ഓബദ്യാവി 
നോടു പറഞ്ഞു, “എന്നോടൊപ്പം വരൂ. നമുക്ക്‌ 
എല്ലാ ഉറവകളിലും എല്ലാ അരുവികളിലും 
പരിശോധിക്കാം. നമ്മുടെ കൂതിരകള്‍ക്കും കോ 
വര്‍ കഴുതകള്‍ക്കും ജീവന്‍ നിലനിര്‍ത്താന്‍ 
ആവശ്യമായ പുല്ലുണ്ടോ എന്ന്‌ അന്വേഷിക്കാം. 
അപ്പോള്‍ നമുക്ക്‌ നമ്മുടെ മൃഗങ്ങളെ കൊല്ലേ 
ണ്ടിവരില്ല.” ഓരോരുത്തരും രാജ്യത്തിന്‍െറ 
ഏതു ഭാഗത്ത്‌ തങ്ങള്‍ വെള്ളം അന്വേഷിച്ചു 
പോകണമെന്നു തെരഞ്ഞെടുക്കണം. അവര്‍ 
രാജ്യമാകെ സഞ്ചരിച്ചു. ആഹാബ്‌ സ്വയം ഒരു 
ദിശയില്‍ പോയി. ഓബദ്യാവ്‌ മറ്റേ ദിശയി 
ലും, "യാത്രയ്ക്കിടയില്‍ ഓബദ്യാവ്‌ ഏലീയാ 
വിനെ കണ്ടു മുട്ടി. ഓബദ്യാവ്‌ ഏലീയാവിനെ 
അറിഞ്ഞു. അവന്‍ ഏലീയാവിനു മുമ്പില്‍ 












































1 രാജാക്കന്മാര്‍ 17:24-18:24 


ങ്കിലും കൊണ്ടുപോയേക്കാം. ആഹാബുരാജാ 
വ്‌ ഇവിടെ വരുമ്പോള്‍ അങ്ങയെ കാണുക 
യില്ല. അപ്പോള്‍ അദ്ദേഹം എന്നെ വധിക്കും! 
ബാല്യകാലം മുതല്‍ക്കേ ഞാന്‍ യഹോവയുടെ 
ഒരു അനുയായിയാണ്‌. 13എനന്‍െറ പ്രവൃത്തികള്‍ 
അങ്ങു കേട്ടിട്ടുണ്ട! ഈസേബെല്‍ യഹോവ 
യുടെ പ്രവാചകരെ വധിക്കുകയായിരുന്ന 
പ്പോള്‍ നൂറു പ്രവാചകരെ ഞാന്‍ ഗുഹകളില്‍ 
ഒളിപ്പിച്ചു. അന്‍പതു പ്രവാചകന്മാരെ ഒരു 
ഗുഹയിലും അന്‍പതുപേരെ മറ്റൊന്നിലുമായി 
ഞാന്‍ ഒളിപ്പിച്ചു. അവര്‍ക്കു ഞാന്‍ ഭക്ഷണവും 
വെള്ളവും കൊണ്ടുവന്നു. ഇപ്പോഴാകട്ടെ 
ഞാന്‍ രാജാവിന്‍െറയടുത്തു ചെന്ന്‌ അങ്ങ്‌ 
ഇവിടെയുണ്ടെന്നു പറയാനാവശ്യപ്പെടുന്നു. 
രാജാവ്‌ എന്നെ വധിക്കും!” 

15ഏലീയാവ്‌ മറുപടി പറഞ്ഞു, “ജീവിക്കുന്ന 
സര്‍വ്വശക്തനായ യഹോവയാണെ സത്യം, 
ഞാനിന്നു രാജാവിന്‍െറ മുമ്പില്‍ നില്‍ക്കും.” 
1അതിനാല്‍ ഓബദ്യാവ്‌, ആഹാബുരാജാവി 
ന്‍െറയടുത്തേക്കു പോയി. അവന്‍ അദ്ദേഹ 
ത്തോടു ഏലീയാവ്‌ എവിടെയുണ്ടെന്നു പറ 
ഞ്ഞു. ആഹാബുരാജാവ്‌ ഏലീയാവിനെ കാ 
ണാന്‍ പുറപ്പെട്ടു. 7ഏലീയാവിനെ കണ്ട 
പ്പോള്‍ ആഹാബ്‌ അവനോടു പറഞ്ഞു, “ഇത്‌ 
നീ തന്നെയോ? യിസ്രായേലില്‍ കുഴപ്പങ്ങളു 
ണ്ടാക്കുന്നവനാണു നീ!” 18ഏലീയാവ്‌ മറുപടി 
പറഞ്ഞു, “ഞാന്‍ യിസ്രായേലില്‍ കുഴപ്പങ്ങളു 
ണ്ടാക്കിയില്ല. നീയും നിന്‍െറ പിതാവിന്‍െറ 
കുടുംബവുമാണ്‌ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാ 
ക്കിയത്‌. യഹോവയുടെ കല്പനകളെ നീ ധിക്ക 
രിക്കാന്‍ തുടങ്ങുകയും മറ്റു ദൈവങ്ങളെ ആരാ 
ധിക്കാന്‍ തുടങ്ങുകയും ചെയ്തപ്പോള്‍ നീയാ 
ണ്‌ യിസ്രായേലില്‍ കുഴപ്പങ്ങളുണ്ടാക്കിയത്‌. 
ഇപ്പോള്‍ കര്‍മ്മേല്‍പര്‍വ്വതത്തിങ്കല്‍ എന്നെ 
വന്നു കാണാന്‍ മുഴുവന്‍ യിസ്രായേലുകാരോ 
ടും പറയുക. ബാലിനന്‍െറ നാനൂറ്റന്‍പതു പ്രവാ 
ചകരേയും അങ്ങോട്ടു കൊണ്ടുവരിക. വ്യാജ 
ദേവതയായ അശേരയുടെ നാനൂറു പ്രാചക 
രേയും കൊണ്ടുവരിക. ഈസേബെല്‍ രാജ്ഞി 
ആ പ്രവാചകരെ പിന്തുണയിക്കുന്നു.” 

20അതിനാല്‍ അഹാബ്‌ മുഴുവന്‍ യിസ്ധ്രായേ 




















നമിച്ചു. അവന്‍ ചോദിച്ചു, “ഏലീയാവ്‌? ഇത്‌ 
സത്യത്തില്‍ അങ്ങു തന്നെയോ യജമാനനേ?” 
“ഏലീയാവ്‌ മറുപടി പറഞ്ഞു, “അതെ, ഇതു 
ഞാന്‍ തന്നെ. നിന്‍െറ യജമാനനായ രാജാവി 
നോടു ഞാനിവിടെയുണ്ടെന്നു പറയുക.” 
9അനന്തരം ഓബദ്യാവു പറഞ്ഞു, “അങ്ങ്‌ 
എവിടെയുണ്ടെന്ന്‌ ഞാന്‍ ആഹാബിനോടു 
പറഞ്ഞാല്‍ അദ്ദേഹം എന്നെ വധിക്കും! ഞാന 
ങ്ങയോടു ഒരു തെറ്റും ചെയ്തിട്ടില്ല! പിന്നെ 
അങ്ങെന്തിനാണ്‌ ഞാന്‍ വധിക്കപ്പെടാന്‍ ഇട 
യാക്കുന്നത്‌? 1അങ്ങയുടെ ദൈവമായ ജീവി 
ക്കുന്ന യഹോവയാണെ സത്യം, രാജാവ്‌ അങ്ങ 
യെ എല്ലായിടവും തെരഞ്ഞുകൊണ്ടേയിരിക്കു 
കയായിരുന്നു അങ്ങയെ കണ്ടുപിടിക്കാന്‍ 
അദ്ദേഹം രാജ്യങ്ങള്‍ തോറും ആളുകളെ അയ 
ചു. ഏതെങ്കിലും രാജ്യത്തെ ഭരണാധിപന്‍, 
അങ്ങ്‌ ആ രാജൃത്തില്ലെന്നു പറഞ്ഞാല്‍ ആ 
ഹാബ്‌ അയാളെക്കൊണ്ടു അങ്ങ്‌ ആ രാജ്ൃത്തി 
ല്ലെന്ന്‌ സത്യം ചെയ്യിക്കുമായിരുന്നു. 1 ഇപ്പോള്‍ 
അങ്ങിവിടെയുണ്ടെന്നു ചെന്നു പറയാന്‍ അങ്ങ്‌ 
എന്നോടാവശ്യപ്പെടുന്നു. 12അങ്ങ്‌ ഇവിടെയു 
ണ്ടെന്ന്‌ ഞാന്‍ ചെന്നു രാജാവിനോടു പറ 
ഞ്ഞാല്‍ യഹോവ അങ്ങയെ മറ്റെവിടേക്കെ 








ലൂകാരെയും ആ പ്രവാചകന്മാരെയും കര്‍മ്മേ 
ല്‍ പര്‍വ്വതത്തില്‍ വിളിച്ചു കൂട്ടുകയും ചെയ്തു. 
2ഏലീയാവ്‌ അവരുടെയെല്ലാം അടുത്തെത്തി. 
അവന്‍ പറഞ്ഞു, “ആരെ പിന്തുടരണമെന്നു 
നിങ്ങള്‍ എപ്പോഴാണു തീരുമാനിക്കുക? യഹോ 
വ സത്യമായ ദൈവമാണെങ്കില്‍ നിങ്ങള്‍ അവ 
നെ പിന്തുടരണം. പക്ഷേ ബാലാണ്‌ സത്യദൈ 
വമെങ്കില്‍ നിങ്ങള്‍ അവനെ പിന്തുടരുക!” 

ജനങ്ങള്‍ ഒന്നും പറഞ്ഞില്ല. 2അതിനാല്‍ 
ഏലീയാവു പറഞ്ഞു, “യഹോവയുടെ ഇവി 
ടെയുള്ള ഏക പ്രവാചകന്‍ ഞാനാകുന്നു. 
ഞാന്‍ മാത്രം. എന്നാല്‍ ബാലിന്‍െറ നാനൂറ്റമ്പ 
തു പ്രവാചകരുണ്ട്‌. 23അതിനാല്‍ രണ്ടു കാളക 
ളെ കൊണ്ടുവരിക. ബാലിനന്‍െറ പ്രവാചക 
ന്മാര്‍ ഒരു കാളയെ എടുക്കട്ടെ. അവര്‍ അതിനെ 
കൊന്നു കഷണങ്ങളാക്കട്ടെ. എന്നിട്ട്‌ അവര്‍ 
ആ മാംസക്കഷണങ്ങള്‍ തടിമേല്‍ വയ്ക്കട്ടെ. 
എന്നാല്‍ തീ കത്തിക്കുക മാത്രം അരുത്‌. അ 
പ്പോള്‍ മറ്റെകാളയെ ഞാനും അങ്ങനെ തന്നെ 
ചെയ്യാം. ഞാനും തീ കത്തിക്കുകയില്ല. 24ബാലി 
ന്‍െറ പ്രവാചകരായ നിങ്ങള്‍ നിങ്ങളുടെ ദൈ 
വത്തോടു പ്രാര്‍ത്ഥിക്കുക. ഞാന്‍ യഹോവ 
യോടും പ്രാര്‍ത്ഥിക്കാം. ആ പ്രാര്‍ത്ഥനയ്ക്ക്‌ 








1 രാജാക്കന്മാര്‍ 18:25-46 


മറുപടി പറയുകയും തീ കത്തിക്കുകയും ചെ 
യുന്ന ദൈവമായിരിക്കും സത്യമായ ദൈവം.” 

അതൊരു നല്ല ആശയമാണെന്ന്‌ ജനങ്ങളെ 
ല്ലാം അംഗീകരിച്ചു. 

25അനന്തരം ഏലീയാവ്‌ ബാലിനന്‍െറ പ്രവാ 
ചകരോടു, “നിങ്ങള്‍ അനവധി പേരുണ്ട്‌. അതി 
നാല്‍ നിങ്ങള്‍ ആദ്യം പോവുക. ഒരു കാളയെ 
തെരഞ്ഞെടുത്ത്‌ ഒരുക്കുക. പക്ഷെ നിങ്ങള്‍ തീ 
കത്തിക്കരുത്‌.” 4അതിനാല്‍ പ്രവാചകന്മാര്‍ 
തങ്ങള്‍ക്കു നല്‍കപ്പെട്ടിരുന്ന കാളയെ എടുത്തു. 
അവര്‍ അതിനെ തയ്യാറാക്കി. ഉച്ചവരെ അവര്‍ 
ബാലിനോടു പ്രാര്‍ത്ഥിച്ചു. അവര്‍ പ്രാര്‍ത്ഥി 
ച്ചു, “ബാല്‍, ദയവായി ഞങ്ങള്‍ക്കു മറുപടി 
തന്നാലും!” പക്ഷെ യാതൊരു ശബ്ദവും കേട്ടി 
ല്ല. ആരും ഉത്തരം പറഞ്ഞില്ല. പ്രവാചകന്മാര്‍ 
തങ്ങളുണ്ടാക്കിയ യാഗപീഠത്തിനു ചുറ്റും നൃത്തം 
ചെയ്തു. എന്നിട്ടും തീയുണ്ടായില്ല. 

ഉച്ചയായപ്പോള്‍ ഏലീയാവ്‌ അവരെ പരി 
ഹസിക്കാ൯ തുടങ്ങി. ഏലീയാവു പറഞ്ഞു, 
“ബാല്‍ സത്യദൈവമാണെങ്കില്‍, നിങ്ങള്‍ ഉച്ച 














366 


3അത്‌ ഉച്ചബലിക്കുള്ള സമയമായിരുന്നു. 
അതിനാല്‍ ഏലീയാപ്രവാചക൯ന്‍ യാഗപീഠം 
ത്തിനടുത്തേക്കു പോവുകയും പ്രാര്‍ത്ഥിക്കു 
കയും ചെയ്തു, “അബ്രാഹാമിന്‍െറയും യിസ്‌ 
ഹാക്കിന്‍െറയും യാക്കോബിന്‍റെയും ദൈവമാ 
കുന്ന യഹോവേ, അങ്ങാണ്‌ യിസ്രരായേലി 
ന്‍െറ ദൈവമെന്ന്‌ ഇപ്പോള്‍ തെളിയിക്കാന്‍ 
ഞാനപേക്ഷിക്കുന്നു. ഞാന്‍ അങ്ങയുടെ ദാസ 
നാണെന്നും തെളിയിക്കൂ. ഇതെല്ലാം ചെയ്യാന്‍ 
അങ്ങ്‌ എന്നോടു കല്ലിച്ചതാണെന്ന്‌ ഇവര്‍ക്കു 
കാട്ടിക്കൊടുക്കുക. 37യഹോവേ, എന്‍െറ പ്രാര്‍ 
ത്ഥനയ്ക്കു മറുപടി നല്‍കൂ. യഹോവേ നീയാ 
ണു ദൈവമെന്ന്‌ ഇവര്‍ക്ക്‌ കാണിച്ചു കൊടുക്കൂ. 
അപ്പോള്‍ നീ അവരെ നിന്നിലേക്കു തിരികെ 
കൊണ്ടുവരികയാണെന്ന്‌ അവരറിയും.” 

38അതിനാല്‍ യഹോവ താഴേക്ക്‌ അഗ്നി 
അയച്ചു. അഗ്നി, ബലിയെയും വിറകിനെയും 
കല്ലുകളെയും യാഗപീഠത്തിനു ചുറ്റുമുള്ള സ്ഥ 
ലത്തെയും കത്തിച്ചു. പാത്തിയിലുള്ള മുഴു 








വന്‍ വെള്ളവും അതു വറ്റിച്ചു. ഇങ്ങനെ സംഭ 





ത്തില്‍ പ്രാര്‍ത്ഥിക്കണം! അവന്‍ ചിലപ്പോള്‍ 
ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും! അ 
ല്ലെങ്കില്‍ അവന്‍ തിരക്കിലായിരിക്കും! അല്ലെ 
ങ്കില്‍ അവന്‍ യാത്രയിലായിരിക്കും! അവന്‍ 
ഉറങ്ങുകയുമായിരിക്കും! നിങ്ങള്‍ കുറേക്കൂടി 
ഉച്ചത്തില്‍ പ്രാര്‍ത്ഥിച്ച്‌ അവനെ ഉണര്‍ത്തുക!” 
28അതിനാല്‍ പ്രവാചകന്മാര്‍ ഉച്ചത്തില്‍ പ്രാര്‍ 
ത്ഥിച്ചു. അവരുടെ ആരാധനാസമ്മ്രദായമനു 
സരിച്ച്‌ അവര്‍ വാളുകളും കുന്തങ്ങളും കൊണ്ട്‌ 
സ്വയം മുറിവേല്പിച്ചു. അവരുടെമേല്‍ രക്തം 
ഒലിക്കും വരെ അവര്‍ മുറിവേല്ലിച്ചു കൊണ്ടി 
രുന്നു. ൭ ച്ൃകഴിഞ്ഞുവെങ്കിലും അപ്പോഴും തീ 
കത്തിയിരുന്നില്ല. സായാഹ്നബലിക്കുള്ള നേര 
മാകും വരെ അവര്‍ ഭ്രാന്തമായി പ്രവര്‍ത്തി 
ച്ചിരുന്നു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ബാലില്‍ 
നിന്നും മറുപടിയൊന്നും ഉണ്ടായില്ല. ഒരു ശബ്ദ 
വും ഉണ്ടായില്ല. ആരും അതു കേള്‍ക്കാനുമുണ്ടാ 
യിരുന്നില്ല! 

30അപ്പ്പോള്‍ ഏലീയാവ്‌ ജനങ്ങളോടു പറ 
ഞ്ഞു, “ഇനി എന്‍െറയടുത്തേക്കു വരൂ.” അതി 
നാല്‍ എല്ലാവരും ഏലീയാവിനു ചുറ്റും കൂടി. 
ബേഥഫേലിലുള്ള യഹോവയുടെ യാഗപീഠം 
Rss see അതിനാല്‍ ഏലീയാവ്‌ 
അത്‌ ഉറപ്പിച്ചു. 31ഏലീയാവ്‌ പന്ത്രണ്ടു കല്പുക 
ളെടുത്തു. പന്ത്രണ്ടു ഗോത്രങ്ങളിലോരോന്നിനും 
ഓരോ കല്ലു വീതം. യാക്കോബിന്‍െറ പന്ത്രണ്ടു 
മക്കളുടെ പേരുകളായിരുന്നു ആ ഗോത്രങ്ങള്‍ക്ക്‌. 
യഹോവ യിസ്രായേല്‍ എന്നു വിളിച്ചിരുന്നത്‌ 
യാക്കോബിനെ ആയിരുന്നു. 32യഹോവയെ 
മഹത്വപ്പെടുത്തുവാനുള്ള യാഗപീഠം ഉറപ്പിക്കു 
ന്നതിനായി ഏലീയാവ്‌ ആ കല്ലുകള്‍ ഉപയോ 
ഗിച്ചു. ഏലീയാവ്‌ യാഗപീഠത്തിനു ചുറ്റും ഒരു 
ചെറിയ പാത്തി കുഴിച്ചു. ഏകദേശം ഏഴു 
ഗാലന്‍ വെള്ളം കൊള്ളുവാന്‍ തക്ക വീതിയും 
ആഴവും അതിനുണ്ടായിരുന്നു. 33അനന്തരം ഏ 
ലീയാവ്‌ യാഗപീഠത്തിന്മേല്‍ വിറകുവച്ചു. 
കാളയെ അവന്‍ കഷണങ്ങളാക്കി. 34എന്നിട്ട്‌ 
ഏലീയാവു പറഞ്ഞു, “നാലു ഭരണികളില്‍ 
വെള്ളം നിറയ്ക്കുക. വെള്ളം മാംസക്കഷണങ്ങ 
ളിലും വിറകിന്മേലും ഒഴിക്കുക.” അനന്തരം 
ഏലീയാവു പറഞ്ഞു, “ഇത്‌ വീണ്ടും ചെയ്യുക.” 
അനന്തരം അവന്‍ പറഞ്ഞു, “മൂന്നാമതും ഇതു 
ചെയ്യുക.” മ്യാഗപീഠത്തില്‍നിന്നും വെള്ളം 
ഒഴുകി പാത്തി നിറഞ്ഞു. 





























വിക്കുന്നത്‌ ജനങ്ങളെല്ലാം കണ്ടു. അവര്‍ നില 
ത്തു നമസ്കരിച്ചു പറയാന്‍ തുടങ്ങി, “യഹോ 
വയാകുന്നു ദൈവം! യഹോവയാകുന്നു 
ദൈവം!” 

4അപ്പോള്‍ ഏലീയാവു പറഞ്ഞു, “ബാലി 
ന്‍െറ പ്രവാചകരെ കൊണ്ടുവരിക! അവരി 
ലാരും രക്ഷപെടാനനുവദിക്കരുത്‌!” അതിനാല്‍ 
ജനങ്ങള്‍ എല്ലാ പ്രവാചകരെയും പിടികൂടി. 
അനന്തരം ഏലീയാവ്‌ അവരെ താഴെ കീശോന്‍ 
അരുവിയിലേക്കു നയിച്ചു. അവിടെവെച്ച്‌ 
എലാ പ്രവാചകന്മാരെയും അവന്‍ വധിച്ചു. 





മഴ വീണ്ടും വരുന്നു 

4അനന്തരം ഏലീയാവ്‌ ആഹാബുരാജാവി 
നോടു പറഞ്ഞു, “ഇനി പോയി തിന്നുകയും 
കുടിക്കുകയും ചെയ്യുക. ഒരു പെരുമഴ വരുന്നു 
ണ്ട്‌.” 42അതിനാല്‍ ആഹാബുരാജാവ്‌ ഭക്ഷണം 
കുഴിക്കാന്‍ പോയി. അതേ സമയം ഏലീയാവ്‌ 
കര്‍മ്മേല്‍പര്‍വൃതത്തിനന്‍െറെ നെറുകയിലേക്കു 
കയറി. പര്‍വ്വതത്തിന്‍റെ നെറുകയില്‍ ഏലീ 
യാവ്‌ നമിച്ചു. അവന്‍ തന്‍െറ തല കാല്‍മുട്ടുക 
ള്‍ക്കിടയില്‍ വച്ചു. 4അനന്തരം ഏലീയാവ്‌ 
തന്‍െറ ഭൃത്യനോടു പറഞ്ഞു, “കടലിനു നേര്‍ക്കു 
നോക്കൂ.” 

അപ്പോള്‍ ഭൃത്യന്‍, കടല്‍ കാണാനാവുന്നിട 
ത്തേക്കു പോയി. അനന്തരം ഭൃത്യന്‍ മടങ്ങിവന്നു 
പറഞ്ഞു, “ഞാനൊന്നും കണ്ടില്ല.” വീണ്ടും 
പോയി നോക്കാന്‍ ഏലീയാവ്‌ അവനോടു 
പറഞ്ഞു. അങ്ങനെ ഏഴുതവണ ഉണ്ടായി. 
44ഏഴാം തവണ ഭൃത്യന്‍ മടങ്ങിവന്നു പറഞ്ഞു, 
“ഒരാളുടെ മുഷ്ടിയോളമുള്ള ഒരു ചെറിയ 
മേഘം ഞാന്‍ കണ്ടു. മേഘം കടലില്‍നിന്നും 
വരികയായിരുന്നു.” 

ഏലീയാവ്‌ ഭൂത്യനോടു പറഞ്ഞു, “തന്‍റ്റെ 
രഥം തയ്യാറാക്കി ഉടന്‍ ഭവനത്തിലേക്കു പോ 
കാന്‍ ആഹാബുരാജാവിനോടു ചെന്നു പറ 
യുക. അവനിപ്പോള്‍ പോയില്ലെങ്കില്‍ മഴ അവ 
നെ തടയും.” 

4്അല്ല സമയത്തിനു ശേഷം ആകാശം മുഴു 
വന്‍ ഇരുണ്ട്‌ കാര്‍മേഘങ്ങള്‍ കൊണ്ടുനിറഞ്ഞു. 
കാറ്റടിക്കാനും കനത്ത മഴ പെയ്യാനും തുടങ്ങി. 
ആഹാബ്‌ തന്‍െറ രഥത്തില്‍ കയറി യിസ്രെയേ 
ലിലേക്കു പോയി. 4യഹോവയുടെ ശക്തി 
ഏലീയാവിലേക്കു വന്നു. ഓടിപ്പോകുന്നതിന്‌ 














367 


ഏലീയാവ്‌ തന്‍െറ വസ്ത്രങ്ങള്‍ മുറുക്കി. അന 
ന്തരം ഏലീയാവ്‌ യിസ്രെയേല്‍വരെ ആഹാബു 
രാജാവിനു മുമ്പേ ഓടി. 


ഏലീയാവ്‌ സീനായ്പര്‍വ്വതത്തില്‍ 
] ഏലീയാവ്‌ ചെയ്ത കാര്യങ്ങളെല്ലാം 
ആഹാബുരാജാവ്‌ ഈസേബെലിനോടു 
പറഞ്ഞു. പ്രവാചകന്മാരെയെല്ലാം ഏലീയാവ്‌ 
എങ്ങനെ വാളുകൊണ്ടു വധിച്ചു എന്ന്‌ 
ആഹാബ്‌ അവളോടു പറഞ്ഞു. 2അതിനാല്‍ 
ഈസേബെല്‍ ഒരു ദൂതനെ ഏലീയാവിന്‍െറ 
അടുത്തേക്കയച്ചു. ഈസേബെല്‍ പറഞ്ഞു, 
“നാളെ ഈ സമയത്തിനുള്ളില്‍ ഞാന്‍ നിന്നെ, 
നീ പ്രവാചകന്മാരെ കൊന്നതു പോലെ 
കൊല്ലും. ഞാനതില്‍ വിജയിക്കാതിരുന്നാല്‍ 
ദേവന്മാര്‍ എന്നെ വധിക്കട്ടെ.” 
3ഏലീയാവ്‌ അതു കേട്ടപ്പോള്‍ വല്ലാതെ 
ഭയന്നു. അതിനാല്‍ സ്വജീവന്‍ രക്ഷിക്കാന്‍ 
അവന്‍ ദൂരേക്കോടിപ്പോയി. തന്‍െറ ഭൂത്യനേയും 
അവന്‍ കൂടെ കൂട്ടി. യെഹൂദയിലെ ബേര്‍-ശേബ 
യിലേക്കു അവര്‍ പോയി. ഏലീയാവ്‌ തന്‍െറ 
ഭൃത്യനെ ബേര്‍-ശേബയില്‍ വിട്ടു. അനന്തരം 
ഏലീയാവ്‌ ഒരു ദിവസം മുഴുവനും മരുഭൂമിയി 
ലേക്കു നടന്നു. ഒരു പൊനത്തക്കാട്ടിനടിയില്‍ 
ഏലീയാവ്‌ ഇരുന്നു. അവന്‍ മരണം ആവശ്യ 
പ്പെട്ടു. ഏലീയാവു പറഞ്ഞു, “എനിക്കു മതി 
യായി യഹോവേ! എന്നെ മരിക്കാനനുവദിക്കൂ. 
ഞാനെന്‍റെ പൂര്‍വ്വികന്മാരേക്കാള്‍ ഒട്ടും ഭേദ 
മല്ല.” 
അനന്തരം ഏലീയാവ്‌ മരച്ചുവട്ടില്‍ കിടന്നു 
റങ്ങി. ഒരു ദൂതന്‍ ഏലീയാവിനന്‍െറ അടുത്തു 
വന്നു അവനെ സ്പര്‍ശിച്ചു. ദൂതന്‍ പറഞ്ഞു, 
“എഴുന്നേറ്റ്‌ ഭക്ഷിക്കൂ!” കേല്‍ക്കരിക്കു മുകളി 
ലിട്ടു പാകപ്പെടുത്തിയ ഒരു അട തനിക്കരികില്‍ 
കിടക്കുന്നതും ഒരു ഭരണി വെള്ളവും അവന്‍ 






































1 രാജാക്കന്മാര്‍ 19:1-21 


അനന്തരം ശക്തിയുള്ള ഒരു കാറ്റ്‌ പര്‍വ്വതങ്ങളെ 
പിളര്‍ത്തി. യഹോവയുടെ മുമ്പില്‍ വലിയ 
പാറകളെ അതു പിളര്‍ത്തി. പക്ഷേ ആകാറ്റ്‌ 
യഹോവയായിരുന്നില്ല. അതിനുശേഷം ഒരു 
ഭൂകമ്പമുണ്ടായി. പക്ഷേ ഭൂകമ്പവും യഹോവ 
യായിരുന്നില്ല. 12അതിനുശേഷം ഒരഗ്നിയു 
ണ്ടായി പക്ഷേ ആ അഗ്നി യഹോവയായിരു 
ന്നില്ല. അഗ്നിക്കുശേഷം ഒരു മൂദുസ്വരം 
ഉണ്ടായി. 

13ശബ്ദം കേട്ടപ്പോള്‍ ഏലീയാവ്‌ തന്‍െറ 
കുപ്പായം കൊണ്ട്‌ മുഖം മറച്ചു. അനന്തരം 
അവന്‍ പോയി ഗുഹയുടെ മുമ്പില്‍ നിന്നു. 
ശബ്ദം അവനോടു ചോദിച്ചു, “ഏലീയാവേ 
നീയെന്താണിവിടെ?” 

14ഏലീയാവു പറഞ്ഞു, “സര്‍വ്വശക്തനായ 
യഹോവേ, എന്നാലാവുംവിധം നന്നായി 
ഞാനങ്ങയെ സേവിച്ചു. എന്നാല്‍ യിസ്ധ്രായേ 
ലുകാര്‍ അങ്ങുമായുണ്ടാക്കിയ കരാര്‍ ലംഘിച്ചു. 
അവര്‍ നിന്‍െറ യാഗപീഠങ്ങള്‍ തകര്‍ക്കുകയും 
നിന്‍െറ പ്രവാചകരെ വധിക്കുകയും ചെയ്തു. 
ഞാന്‍ മാത്രമാണ്‌ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന 
ഏക പ്രവാചകന്‍. ഇപ്പോളവര്‍ എന്നെ വധി 
ക്കാന്‍ ശ്രമിക്കുകയാണ്‌.” 

1യഹോവ പറഞ്ഞു, “ദമസ്കസിനു ചുറ്റു 
മുള്ള മരുഭൂമിയിലേക്കുള്ള വഴിയേ പോവുക. 
ദമസ്‌കസില്‍ പോയി ഹസയേലിനെ അരാ 
മിലെ രാജാവായി അഭിഷേകം ചെയ്യുക. 1അന 
ന്തരം നിംശിയുടെ പുത്രനായ യേഹൂവിനെ 
യിസ്രായേലിന്‍റെ രാജാവായി അഭിഷേകം 
ചെയ്യുക. പിന്നെ, ആബേല്‍ മെഹോലായിലെ 
സാഫാത്തിന്‍െറ പുത്രനായ എലീശയെ അഭി 
ഷേകം ചെയ്യുക. നിന്‍െറ സ്ഥാനത്തു വരുന്ന 
പ്രവാചകന്‍ അവനായിരിക്കും. 17അനേകം 
ദുഷ്ടന്മാരെ ഹസായേല്‍ വധിക്കും. ഹസായേ 
ലിറ വാളില്‍നിന്നും രക്ഷപ്പെടുന്നവനെ 

















കണ്ടു. ഏലീയാവ്‌ തിന്നുകയും കുടിക്കുകയും 
ചെയ്തു. അനന്തരം അവന്‍ വീണ്ടും ഉറങ്ങി. 

പിന്നീട്‌ യഹോവയുടെ ദൂതന്‍ വീണ്ടും അവ 
നെറ അടുത്തു വരികയും അവനെ സ്പര്‍ശിക്കു 
കയും ചെയ്തിട്ടു പറഞ്ഞു, “എഴുന്നേറ്റ്‌ ഭക്ഷി 
ക്കൂ! അല്ലെങ്കില്‍ ദീര്‍ഘയാത്രയ്ക്കുള്ള കരുത്ത്‌ 
നിനക്കുണ്ടാവുകയില്ല.” അതിനാല്‍ ഏലീ 
യാവ്‌ എഴുന്നേറ്റ്‌ തിന്നുകയും കുടിക്കുകയും 
ചെയ്തു. നാല്പതു രാപ്പകലുകള്‍ യാത്ര ചെയ്യാ 
നുള്ള ശക്തി ആ ഭക്ഷണം ഏലീയാവിനു നല്‍ 
കി. അവന്‍ ദൈവത്തിന്‍െറ പര്‍വൃതമായ ഹോ 
രേബുപര്‍വ്വതത്തിലേക്കു നടന്നു. അവിടെ 
ഏലീയാവ്‌ ഒരു ഗുഹയില്‍ കയറി. ആ രാത്രി 
അവിടെ തങ്ങി. 

അനന്തരം യഹോവ ഏലീയാവിനോടു 
സംസാരിച്ചു. യഹോവ ചോദിച്ചു, “ഏലീ 
യാവേ, നീയെന്താണിവിടെ?” 

10ഏലീയാവ്‌ മറുപടി പറഞ്ഞു, “സര്‍വ്വശക്ത 
നായ യഹോവേ, എനിക്കാവുന്നത്ര നന്നായി 
നിന്നെ ഞാന്‍ എല്ലായ്‌പ്പോഴും സേവിച്ചിരുന്നു. 
പക്ഷേ യിസ്രായേല്‍ജനത നീയുമായുള്ള അവ 























യേഹൂ വധിക്കും. യേഹൂവിന്‍െ്റെ വാളില്‍ 
നിന്നും രക്ഷപ്പെടുന്ന ആരെയും എലീശാ വധി 
ക്കും. 14ഏലീയാവേ, നീ മാത്രമല്ല യിസ്രരായേ 
ലിലെ ഏക വിശ്വാസി. അവര്‍ അനേകം 
പേരെ വധിക്കും. എന്നാല്‍ അതിനുശേഷവും 
ബാലിനു മുമ്പില്‍ നമിക്കാത്ത ഏഴായിരം പേര്‍ 
ഉണ്ടായിരിക്കും! ബാലിന്റെ വിഗ്രഹത്തെ 
ചുംബിക്കാത്ത ഏഴാ യിരത്തില്‍ കുറയാത്ത 
ആളുകളുണ്ടായിരിക്കും. 











എലീശാ ഒരു പ്രവാചകനാകുന്നു 

19അതിനാല്‍ ഏലീയാവ്‌ അവിടം വിട്ട സാ 
ഫാത്തിന്‍റെറ പുത്രനായ എലീശയെ തേടി 
പ്പോയി. ഏലീയാവ്‌ വന്നപ്പോള്‍ എലീശാ 
പന്ത്രണ്ടേക്കര്‍ നിലം ഉഴുകയായിരുന്നു. ഏലീ 
യാവ്‌ വന്നപ്പോള്‍ എലീശാ അവസാനത്തെ 
ഏക്കര്‍ സ്ഥലത്ത്‌ പണി ചെയ്യുകയായിരുന്നു. 
ഏലിയാവ്‌ എലീശയുടെ അടുത്തേക്കു ചെന്നു. 
അനന്തരം ഏലിയാവ്‌ തന്‍െറ മേലങ്കി എലീശ 
യുടെമേല്‍ ഇട്ടു. 2എലീശാ തന്‍െറ കാളകളെ 
വിട്ടു പെട്ടെന്നു ഏലീയാവിന്‍െറ അടുത്തേക്കു 




















രുടെ കരാര്‍ ലംഘിച്ചു. നിന്‍െറ യാഗപീഠങ്ങള്‍ 
അവര്‍ തകര്‍ത്തു. നിന്‍െറ പ്രവാചകന്മാരെ 
അവര്‍ വധിച്ചു. ഇപ്പോഴും ജീവിക്കുന്ന ഏക 
പ്രവാചകനാണു ഞാന്‍. ഇപ്പോഴവര്‍ എന്നെ 
യും വധിക്കാന്‍ ശ്രമിക്കുകയാണ്‌!” 

1അപ്പോള്‍ യഹോവ ഏലീയാവിനോടു പറ 
ഞ്ഞു, “പോകൂ, പര്‍വ്വതത്തില്‍ എന്‍െറ മുമ്പില്‍ 
നില്‍ക്കുക. ഞാന്‍ നിന്നെ കടന്നു പോകാം.” 











ചെന്നു. എലീശാ പറഞ്ഞു, “ഞാന്‍ എന്‍െറ 
മാതാപിതാക്കളെ ചുംബിച്ച്‌ അവരോടു യാത്ര 
പറഞ്ഞിട്ടു വരട്ടെ. എന്നിട്ട്‌ ഞാന്‍ അങ്ങയെ 
പിന്തുടരാം.” ഏലീയാവ്‌ മറുപടി പറഞ്ഞു, 
“അതു കൊള്ളാം പോകൂ ഞാന്‍ നിന്നെ തടയു 
ന്നില്ല.” 

21അനന്തരം എലീശാ തന്‍െറ കുടുംബത്തോ 
ടൊപ്പം ഒരു സദ്യയുണ്ടു. എലീശാ ചെന്ന്‌ 


1 രാജാക്കന്മാര്‍ 20:1-22 


തന്‍െറ കാളകളെ കൊന്നു. നുകങ്ങള്‍ അവന്‍ 
വിറകാക്കി അനന്തരം അവന്‍ മാംസം വേവിച്ചു. 
അനന്തരം അവന്‍ മാംസം ജനങ്ങള്‍ക്കു നല്‍കു 
കയും അവരതു ഭക്ഷിക്കുകയും ചെയ്തു. അന 
ന്തരം ഏലീയാവിനെ എലീശാ പിന്തുടര്‍ന്നു. 
എലീശാ ഏലീയാവിനന്‍റെറ സഹായിയായി. 


ബെന്‍-ഹദദും ആഹാബും യുദ്ധ 
ത്തിനു പുറപ്പെടുന്നു 

ബെ൯-ഹദദായിരുന്നു അരാമിലെ 
20 രാജാവ്‌. അവന്‍ തന്‍റ സൈന്യത്തെ 
മുഴുവന്‍ സംഘടിപ്പിച്ചു. അവനോടൊപ്പം മുപ്പ 
ത്തിരണ്ടു രാജാക്കന്മാരുണ്ടായിരുന്നു. അവര്‍ക്കു 
കുതിരകളും രഥങ്ങളുമുണ്ടായിരുന്നു. അവര്‍ ശമ 
ര്യയെ ആക്രമിക്കുകയും അതിനെതിരെ യുദ്ധം 
ചെയ്യുകയും ചെയ്തു. യിസ്രായേലിലെ 
ആഹാബുരാജാവിന്‌ നഗരത്തിലേക്കു അദ്ദേ 
ഹം ദൂതന്മാരെ അയച്ചു. 3സന്ദേശം ഇതായി 
രുന്നു: “ബെന്‍-ഹദദു പറയുന്നു, “നീ നിന്‍െറ 
സ്വര്‍ണ്ണവും വെള്ളിയും എനിക്കു തരണം. 











നിന്‍റെ ഭാര്യമാരെയും കുട്ടികളെയും നീ 
എനിക്കു നല്‍കണം.” 
യി്രായേല്‍രാജാവ്‌ മറുപടി പറഞ്ഞു, 


“എന്റെറ യജമാനനായ രാജാവേ, ഞാനി 
പ്പോള്‍ അങ്ങയുടേതാണെന്ന്‌ ഞാന്‍ അംഗീകരി 
ക്കുന്നു. എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ്‌” 

ടഅനന്തരം ദൂതന്മാര്‍ ആഹാബിന്‍െറയടുത്തു 
മടങ്ങിയെത്തി. അവര്‍ പറഞ്ഞു, “ബെന്‍-ഹദദു 
പറയുന്നു, “നിന്‍െറ മുഴുവന്‍ സ്വര്‍ണ്ണവും വെ 
ള്ളിയും നിന്‍െറ ഭാര്യമാരെയും കുട്ടികളെയും 
എനിക്കു തരണമെന്നു ഞാന്‍ നിന്നോടു മുമ്പ്‌ 
ആവശ്യപ്പെട്ടിരുന്നു. നാളെ ഞാന്‍ എന്‍െറയാ 
ളുകളെ നിന്‍െറ വീട്ടിലും നിന്‍െറ ഉദ്യോഗസ്ഥ 
ന്മാരുടെ വീടുകളിലും അന്വേഷണത്തിനയ 
യ്ക്കും. നിങ്ങളുടെ വിലപിടിപ്പുള്ള എല്ലാം 
അവര്‍ക്കു നല്‍കുക. അവര്‍ അതെല്ലാം എന്‍െറ 
യടുത്തെത്തിച്ചുകൊള്ളും.”” 

അതിനാല്‍ ആഹാബുരാജാവ്‌ തന്‍െറ രാജ്യ 
ത്തെ മുഴുവന്‍ മൂപ്പന്മാരുടെയും ഒരു യോഗം 
വിളിച്ചു കൂട്ടി. ആഹാബു പറഞ്ഞു, “നോക്കൂ, 
ബെന്‍്‌-ഹദദ്‌ കുഴപ്പുമുണ്ടാക്കാന്‍ നോക്കുക 
യാണ്‌. എന്‍െറ ഭാര്യമാര്‍, കൂട്ടികള്‍, സ്വര്‍ണ്ണം, 
വെള്ളി ഇവയെല്ലാം അവനു നല്‍കണമെന്ന്‌ 
അവന്‍ ആദ്യം എന്നോടാവശ്യപ്പെട്ടു. അതെ 
ല്ലാം അവനു നല്‍കാമെന്ന്‌ ഞാന്‍ സമ്മതിച്ചു. 
ഇപ്പോളവന്‍ എല്ലാം വേണമത്രെ.” 

എന്നാല്‍ മൂപ്പന്മാരും എല്ലാ ജനങ്ങളും പറ 
ഞ്ഞു, “അവനെ അനുസരിക്കരുത്‌. അവന്‍ പറ 
യുന്നതൊന്നും ചെയ്യരുത്‌.” $അതിനാല്‍ ആഹാ 
ബ്‌ ബെന്‍-ഹദദിനു ഒരു സന്ദേശമയച്ചു. ആഹാ 
ബു പറഞ്ഞു, “അങ്ങ്‌ ആദ്യം പറഞ്ഞതു 
പോലെ ഞാന്‍ ചെയ്യാം. എന്നാല്‍ അങ്ങയുടെ 
രണ്ടാമത്തെ കല്പന അനുസരിക്കാന്‍ എനിക്കു 























നിവൃത്തിയില്ല.” 
ബെന്‍്‌-ഹദദുരാജാവിന്‍െറ ആളുകസന്ദേശം 
രാജാവിനു നല്‍കി. 1അനന്തരം അവര്‍ 


ബെന്‍-ഹദദില്‍നിന്നും മറ്റൊരു സന്ദേശവു 
മായി മടങ്ങി വന്നു. സന്ദേശം ഇതായിരുന്നു, 
“ഞാന്‍ ശമര്യയെ പൂര്‍ണ്ണമായും തകര്‍ക്കും. ആ 
നഗരത്തില്‍ ഒന്നും അവശേഷിക്കുകയില്ലെന്ന്‌ 
ഞാന്‍ വാഗ്ദാനം ചെയ്യുന്നു! എന്‍െറയാളുക 
ള്‍ക്ക്‌ ഒരു സ്മാരകമായി വീട്ടിലേക്കു കൊണ്ടു 
പോകാന്‍ പോലും സാധനങ്ങള്‍ അവിടെ 
അവശേഷിക്കുകയില്ല. അങ്ങനെ ഞാന്‍ 


368 


ചെയ്തില്ലെങ്കില്‍ ദൈവം എന്നെ നശിപ്പി 
ക്കട്ടെ!” 

11ആഹാബൂുരാജാവ്‌ മറുപടി പറഞ്ഞു, “പട 
ചുട്ട അണിയുന്നവന്‍ അതഴിക്കുന്നവന്‍െറയത്ര 
പൊങ്ങച്ചം പറയുവാന്‍ പാടില്ല എന്ന്‌ 
ബെന്‍-ഹദദിനോടു പറയുക.” 

12ബെന്‍-ഹദദുരാജാവ്‌ മറ്റു ഭരണാധിപന്മാ 
രോടൊപ്പം തന്‍െറ കൂടാരത്തിലിരുന്ന്‌ കുടിക്കു 
കയായിരുന്നു. അപ്പോള്‍ ദൂതന്മാര്‍ വന്ന്‌ ആഹാ 
ബുരാജാവിനന്‍െറ സന്ദേശം അയാള്‍ക്കു നല്‍കി. 
നഗരം ആക്രമിക്കാന്‍ തയ്യാറെടുക്കാന്‍ ബെന്‍്‌- 
ഹദദുരാജാവ്‌ തന്‍െറയാളുകളോടു കല്ലിച്ചു. 
അതിനാല്‍ അവര്‍ യുദ്ധത്തിനുള്ള തങ്ങളുടെ 
സ്ഥാനങ്ങളിലേക്കു പോയി. 

13അതേ സമയം ഒരു പ്രവാചകന്‍ ആഹാബു 
രാജാവിന്‍െറയടുത്തേക്കു പോയി. പ്രവാച 
കന്‍ പറഞ്ഞു, “ആഹാബുരാജാവേ, യഹോവ 
നിന്നോടിങ്ങനെ പറയുന്നു, “നീ ആ വലിയ 
സൈന്യത്തെ കാണുന്നില്ലേ! ആ സൈന്യത്തെ 
തോല്പിക്കാന്‍ യഹോവയായ ഞാന്‍ ഇന്നു 
നിന്നെ സഹായിക്കും. അപ്പോള്‍ ഞാനാണു 
യഹോവയെന്നു നീ അറിയും.” 

14ആഹാബു പറഞ്ഞു, “അവരെ തോല്പിക്കാന്‍ 
അങ്ങ്‌ ആരെയാണുപയോഗിക്കുക?” പ്രവാ 
ചകന്‍ മറുപടി പറഞ്ഞു, “യഹോവ പറയുന്നു, 
“സര്‍ക്കാരുദ്യോഗസ്ഥന്മാരുടെ യുവസഹായി 
കള്‍.”” അപ്പോള്‍ രാജാവു ചോദിച്ചു, “പ്രധാന 
സേനയെ ആരാണു നയിക്കേണ്ടത്‌?” പ്രവാച 
കന്‍ മറുപടി പറഞ്ഞു, “നീ തന്നെ.” 1അതി 
നാല്‍ സര്‍ക്കാരുദ്യോഗസ്ഥന്മാരുടെ യുവ 
സഹായികളെ ആഹാബ്‌ സംഘടിപ്പിച്ചു. 
അവര്‍ ഇരുനൂറ്റിമുപ്പത്തി രണ്ടു പേരുണ്ടായി 
രുന്നു. അനന്തരം രാജാവ്‌ യിസ്രായേല്‍ സേന 
യെ വിളിച്ചു കൂട്ടി. ആകെ എണ്ണംഏഴായിരം. 

ഉച്ചയ്ക്ക്‌ ബെന്‍-ഹദദുരാജാവും അയാളെ 
സഹായിക്കുന്ന മുപ്പത്തിരണ്ടു രാജാക്കന്മാരും 
കുടിച്ചുമത്തരായിരുന്നു. അപ്പോള്‍ ആഹാബു 
രാജാവിന്‍റെ സേന അവരെ ആക്രമിച്ചു. 
17യുവ സഹായികള്‍ ആദ്യം ആക്രമിച്ചു. ശമര്യ 
യില്‍ നിന്നും ഭടന്മാരിറങ്ങി വന്നുവെന്ന്‌ ബെന്‍്‌- 
ഹദദിന്‍െറെയാളുകള്‍ അയാളോടു പറഞ്ഞു. 
18അതിനാല്‍ ബെന്‍-ഹദദു പറഞ്ഞു, “അവര്‍ 
യുദ്ധത്തിനു വരികയായിരിക്കും. അല്ലെങ്കില്‍ 
അവര്‍ സമാധാനം ആവശ്യപ്പെട്ടു വരികയായി 
രിക്കും. അവരെ ജീവനോടെ പിടിക്കുക.” 

19ആഹാബു രാജാവിന്‍െറ ചെറുപ്പക്കാര്‍ 
ആക്രമണം നയിക്കുകയായിരുന്നു. യിസ്രായേല്‍ 
സേന അവരെ പിന്തുടരുകയായിരുന്നു. 2 എ 
ന്നാല്‍ തനിക്കെതിരെ വരുന്ന ഓരോരുത്തനേ 
യും ഓരോ യിസ്രായേലുകാരനും വധിച്ചു. 
അതിനാല്‍ അരാമില്‍നിന്നു വന്നവര്‍ ഓടി 
പ്പോകാ൯ തുടങ്ങി. യിസ്രായേല്‍സേന അവരെ 
പിന്തുടര്‍ന്നു. ബെന്‍-ഹദദുരാജാവ്‌ രഥങ്ങളി 
ലൊന്നില്‍ നിന്നുള്ള ഒരു കുതിരപ്പുറത്തു കയറി 
രക്ഷപ്പെട്ടു. 2ആഹാബുരാജാവ്‌ സൈ ന്യത്തെ 
നയിക്കുകയും എല്ലാ കുതിരകളെയും രഥങ്ങ 
ളെയും സൈനൃത്തില്‍നിന്നും പിടിചെടു 
ക്കുകയും ചെയ്തു. അങ്ങനെ ആഹാബു രാജാ 
വ്‌ അരാമ്യസേനയ്ക്ക്‌ കനത്ത പരാജയമുള 
വാക്കി. 
22അനന്തരം പ്രവാചകന്‍ ആഹാബുരാജാ 
വിനെ സമീപിച്ച്‌ അവനോടു പറഞ്ഞു, “അടു 
ത്ത വസന്തകാലത്തു വീണ്ടും അരാമിലെ രാജാ 
വായ ബെന്‍-ഹദദ നിന്നെ ആക്രമിക്കാന്‍ വരും. 




















369 


അതിനാല്‍ ഇപ്പോള്‍ നീ നാട്ടിലേക്കു ചെന്നു 
നിന്‍െറ സൈന്യത്തെ ശക്തമാക്കുക. അവനെ 
നേരിടാനുള്ള പരിപാടികള്‍ ശ്രദ്ധയോടെ 
ആസൂത്രണം ചെയ്യുക.” 


ബെന്‍-ഹദദ വീണ്ടും ആക്രമിക്കുന്നു 

23ബെന്‍-ഹദദുരാജാവിനന്‍െറെ ഉദ്യോഗസ്ഥ 
ന്മാര്‍ അയാളോടു പറഞ്ഞു, “യിസ്രായേ 
ലിന്‍െറ ദേവന്മാര്‍ മലദേവന്മാരാണ്‌. നമ്മള്‍ 
ഒരു മലമ്്രദേശത്താണു യുദ്ധം ചെയ്തത്‌. അതി 
നാല്‍ യിസ്രായേലുകാര്‍ ജയിച്ചു. അതിനാല്‍ 
നമുക്കൊരു സമതലത്തില്‍ വച്ച്‌ അവരെ നേരി 
ടാം. അപ്പോള്‍ നമ്മള്‍ ജയിക്കും. 24അങ്ങു ചെ 
യ്യേണ്ടത്‌ ഇതാണ്‌. സൈന്യത്തെ നയിക്കാന്‍ 
മുപ്പത്തിരണ്ടു രാജാക്കന്മാരെയും അനുവദിക്ക 
രുത്‌. സേനാനായകന്മാര്‍ തന്നെ അവരുടെ 
സൈന്യത്തെ നയിക്കട്ടെ. 

25“നിനക്കു നഷ്ടമായ സൈന്യം പോലെ 
ഒരു സൈന്യത്തെ ഇപ്പോള്‍ സംഘടിപ്പിക്കുക. 
ആ സൈന്യത്തേപ്പോലെ കുതിരകളും രഥങ്ങ 
ളും സംഘടിപ്പിക്കുക. അപ്പോള്‍ നമുക്ക്‌ യിസ്രാ 
യേലുകാരോടു സമതലത്തില്‍ വച്ചു യുദ്ധം 
ചെയ്യാം. നമ്മള്‍ ജയിക്കും.” ബെന്‍-ഹദദ്‌ അവ 
രുടെ ഉപദേശം സ്വീകരിച്ചു. അവര്‍ പറഞ്ഞത്‌ 
അവന്‍ ചെയ്തു. 

26അങ്ങനെ വസന്തകാലത്ത്‌, ബെന്‍ ഹദദ്‌ 
അരാംജനതയെ സംഘടിപ്പിച്ചു. യിസ്രായേലി 
നെതിരെ യുദ്ധത്തിന്‌ അയാള്‍ അഫേക്കിലേക്കു 
പോയി. 

27്യിസ്രായേലുകാരും യുദ്ധത്തിനു തയ്യാറെ 
ടുത്തു. അരാംസേനയോടു യുദ്ധം ചെയ്യാന്‍ 
യിസ്രായേലുകാര്‍ പുറപ്പെട്ടു. അവര്‍ അരാം 
പാളയത്തിനെതിര്‍വശത്തു പാളയമടിച്ചു. 
ശത്രുവിനോടു താരതമ്യം ചെയ്താല്‍ യിസ്രാ 
യേല്‍സൈന്യം രണ്ട്‌ ആട്ടിന്‍ പറ്റത്തിന്‍റെറ 
അത്രയുമേ ഉണ്ടായിരുന്നുള്ളു. എന്നാല്‍ അരാമ്യ 
സേന ആ പ്രദേശം മുഴുവന്‍ നിറഞ്ഞിരുന്നു. 

28 രു ദൈവപുരുഷന്‍ ഈ സന്ദേശവുമായി 
യിസ്രായേല്‍രാജാവിനെ സമീപിച്ചു: “യഹോ 
വ പറഞ്ഞു, “യഹോവയായ ഞാന്‍ മലദൈവ 
മാണെന്ന്‌ അരാമ്യര്‍ പറഞ്ഞു. ഞാന്‍ താഴ്വര 
യുടെ ദൈവമല്ലെന്നും അവര്‍ കരുതുന്നു. അതി 
നാല്‍ ഈ വലിയ സൈന്യത്തെ തോല്പിക്കാന്‍ 
ഞാന്‍ നിങ്ങളെ അനുവദിക്കും. അപ്പോള്‍ എല്ലാ 
യിടവും ഞാനാണു യഹോവയെന്നു നീ 
അറിയും!” 

തുഖാമുഖമായി ഇരു സേനകളും ഏഴുദിവ 
സത്തേക്കു പാളയമടിച്ചു. ഏഴാം ദിവസം യുദ്ധ 
മാരംഭിചു. യിസ്ധരായേലുകാര്‍ ഒറ്റ ദിവസം 
കൊണ്ട്‌ ഒരു ലക്ഷം അരാമൃഭടന്മാരെ വധിച്ചു. 
30ജീവിച്ചിരുന്നവര്‍ അഫേക്കുനഗരത്തിലേ 
ക്കോടി. ആ ഭടന്മാരില്‍ ഇരുപത്തേഴായിരം 
പേരൂടെമേല്‍ നഗരഭിത്തി വീണു. ബെ൯- 
ഹദദും നഗരത്തിലേക്കോടി. അയാള്‍ ഒരു മുറി 
യില്‍ ഒളിച്ചു. 31അവന്‍െറ ഭൃത്യന്മാര്‍ അവനോടു 
പറഞ്ഞു, “യിസ്രായേല്‍രാജാക്കന്മാര്‍ കരുണ 
യുള്ളവരാണെന്നു ഞങ്ങള്‍ കേട്ടിട്ടുണ്ട്‌. നമുക്ക്‌ 
പരുക്കന്‍ തുണിധരിച്ച്‌ തലയില്‍ കയറും കെട്ടി 
യിസ്രായേല്‍രാജാവിനന്‍െറെ അടുത്തേക്കു പോ 
കാം. അയാള്‍ ചിലപ്പോള്‍ നമ്മെ ജീവനോടെ 
വിട്ടേക്കാം.” 

32അവര്‍ പരുക്കന്‍ വസ്ത്രങ്ങള്‍ ധരിക്കുകയും 
തലയില്‍ കയറു കെട്ടുകയും ചെയ്തു. അവര്‍ 
യിസ്രായേല്‍രാജാവിന്‍െറയടുത്തേക്കു വന്നു. 














1 രാജാക്കന്മാര്‍ 20:23-40 


അവര്‍ പറഞ്ഞു, “അങ്ങയുടെ ദാസനായ 
ബെ൯-ഹദദു പറയുന്നു, “ദയവായി എന്നെ 
ജീവിക്കാനനുവദിച്ചാലും.” 

ആഹാബു പറഞ്ഞു, “അവന്‍ ജീവിച്ചിരിക്കു 
ന്നോ? അവനെന്‍റെ സഹോദരനാണ്‌.” 

33ബെ൯-ഹദദിനെ വധിക്കുകയില്ലെന്നു സൂ 
ചിപ്പിക്കുന്ന എന്തെങ്കിലും ആഹാബു പറയു 
മെന്നായിരുന്നു ബെന്‍-ഹദദിനെെ ആളുകള്‍ 
പ്രതീക്ഷിച്ചിരുന്നത്‌. ആഹാബ്‌ ബെന്‍-ഹദദി 
നെ തന്‍റെ സഹോദരന്‍ എന്നു വിളിച്ചപ്പോള്‍ 
ഉപദേഷ്ടാക്കള്‍ വേഗം പറഞ്ഞു, “അതേ, 
ബെന്‍്‌-ഹദദ അങ്ങയുടെ സഹോദരനാണ്‌.” 

ആഹാബു പറഞ്ഞു, “അവനെ എന്‍െറ 
അടുത്തേക്കു കൊണ്ടുവരിക” അതിനാല്‍ 
ബെന്‍്‌-ഹദദ്‌ ആഹാബൂുരാജാവിന്‍െറയടുത്തേ 
ക്കു വന്നു. ആഹാബുരാജാവ്‌ അയാളോട്‌ 
തന്നോടൊപ്പം രഥത്തില്‍ കയറുവാന്‍ ആവശ്യ 
പ്പെട്ടു. 

34ബെന്‍-ഹദദ അവനോടു പറഞ്ഞു, “ആഹാ 
ബേ, എന്‍െറ പിതാവ്‌ നിന്‍െറ പിതാവില്‍ 
നിന്നും പിടിച്ചെടുത്ത പട്ടണങ്ങള്‍ ഞാന്‍ 
നിനക്കു തരാം. എന്‍െറ പിതാവ്‌ ശമര്യയില്‍ 
ചെയ്തതു പോലെ നിനക്കു ദമ്മേശെക്കില്‍ 
കടകള്‍ തുടങ്ങാം.” 

ആഹാബ്‌ മറുപടി പറഞ്ഞു, “ഇതു നീ 
അംഗീകരിച്ചാല്‍ ഞാന്‍ നിന്നെ സ്വതന്ത്രനാ 
ക്കാം.” അങ്ങനെ രണ്ടു രാജാക്കന്മാരും ഒരു സമാ 
ധാനകരാറുണ്ടാക്കി. ബെന്‍-ഹദദൂരാജാവിനെ 
ആഹാബ്‌ സ്വതന്ത്രനാക്കി വിട്ടു. 











ആഹാബിനെതിരെ ഒരു പ്രവാചകന്‍ 

3ടപ്രവാചകന്മാരിലൊരാള്‍ മറ്റൊരു പ്രവാച 
കനോടു പറഞ്ഞു, “എന്നെ അടിക്കൂ!” യഹോവ 
കല്പിച്ചതു കൊണ്ടായിരുന്നു അവനതു പറ 
ഞ്ഞത്‌. എന്നാല്‍ അവനെ അടിക്കാന്‍ മറ്റേ 
പ്രവാചകന്‍ വിസമ്മതിച്ചു. 3അതിനാല്‍ ആദ്യ 
ത്തെ പ്രവാചകന്‍ പറഞ്ഞു, “നീ യഹോവ 
യുടെ കല്പന അനുസരിച്ചില്ല. അതിനാല്‍ നീ 
ഇവിടെനിന്നും പോകുമ്പോള്‍ ഒരു സിംഹം 
നിന്നെ കൊല്ലും.” രണ്ടാമത്തെ പ്രവാചകന്‍ 
അവിടെ നിന്നും പോവുകയും അയാളെ ഒരു 
സിംഹം കൊല്ലുകയും ചെയ്തു. 

37ഒന്നാമത്തെ പ്രവാചകന്‍ മറ്റൊരാളെ സമീ 
പിച്ചു പറഞ്ഞു, “എന്നെ അടിക്കുക!” അയാള്‍ 
പ്രവാചകനെ അടിച്ചുപരിക്കേല്ലിച്ചു. 38അതി 
നാല്‍ പ്രവാചകന്‍ തന്‍െറ മുഖം ഒരു തുണി 
കൊണ്ടു പൊതിഞ്ഞു. അങ്ങനെ അയാളെ 
ആര്‍ക്കും തിരിച്ചറിയാന്‍ കഴിയാതെയായി. 
പ്രവാചകന്‍ പോയി രാജാവിനെ കാത്ത്‌ വഴി 
യില്‍ നിന്നു. 39രാജാവ്‌ കടന്നുവരികയും പ്രവാ 
ചകന്‍ അദ്ദേഹത്തോടിങ്ങനെ പറയുകയും ചെ 
യ്തു, “ഞാന്‍ യുദ്ധത്തില്‍ പടവെട്ടാന്‍ പോയി. 
നമ്മുടെ ഒരാള്‍ ശത്രുക്കളിലൊരുവനെ എന്‍െറ 
യടുത്തു കൊണ്ടുവന്നു. അവന്‍ എന്നോടു പറ 
ഞ്ഞു, “ഇവനെ കാക്കുക. ഇവന്‍ ഓടിപ്പോയാല്‍ 
ഇവനു പകരം നിന്‍െറ ജീവനായിരിക്കും 
കൊടുക്കേണ്ടി വരിക. അല്ലെങ്കില്‍ എഴുപ 
ത്തഞ്ചു പാണ്ട്‌ വെള്ളി നീ പിഴയായി ഒടുക്കേ 
ണ്ടിവരും.” 40എന്നാല്‍ എനിക്കു മറ്റു കാര്യങ്ങ 
ളില്‍ തിരക്കുണ്ടായി. അതിനാല്‍ ആ മനുഷ്യന്‍ 
ഓടിപ്പോയി.” 

യിസ്രായേല്‍രാജാവ്‌ മറുപടി പറഞ്ഞു, “ഭട 
നെ രക്ഷപെടാനനുവദിച്ചതിനാല്‍ നീ തെറ്റു 
കാരനാണെന്നു നീ പറഞ്ഞു. അതിനാല്‍ നിന 














1 രാജാക്കന്മാര്‍ 20:41-21:22 


ക്ക്‌ ഉത്തരവും അറിയാം അയാള്‍ പറഞ്ഞതു 
നീ ചെയ്യണം.” 

41അനന്തരം പ്രവാചകന്‍ തന്‍െറ മുഖത്തു 
നിന്നും തുണിയെടുത്തു. യിസ്രായേല്‍രാജാവ്‌ 
അയാളെ കാണുകയും അയാള്‍ പ്രവാചകന്മാ 
രിലൊരുവനാണെന്നറിയുകയും ചെയ്തു. 42അ 
നന്തരം പ്രവാചകന്‍ രാജാവിനോടു പറഞ്ഞു, 
“യഹോവ നിന്നോടു പറയുന്നു, “കൊല്ലപ്പെട 
ണമെന്നു ഞാന്‍ പറഞ്ഞവനെ നീ സ്വതന്ത്ര 
നാക്കി. അതിനാല്‍ നീ അവന്‍െറ സ്ഥാനത്തു 
മരിക്കണം! നിന്‍െറയാളുകള്‍ ശത്രുക്കളുടെ 
സ്ഥാനത്തും മരിക്കണം!” 43അനന്തരം രാജാവ്‌ 
ശമര്യയില്‍ വസതിയിലേക്കു മടങ്ങി. അയാ 
ളുടെ മനസ്സ്‌ ദുഃഖം കൊണ്ട കലങ്ങിയിരുന്നു. 

ശമര്യയിലായിരുന്നു ആഹാബുരാജാവി 

2 നെറ കൊട്ടാരം. കെട്ടാരത്തിനടുത്ത്‌ ഒരു 
മുന്തരിത്തോപ്പുണ്ടായിരുന്നു. യിസ്രെയേലുകാ 
രനായ നാബോത്ത്‌ എന്നു പേരായ ഒരാളുടേതാ 
യിരുന്നു മുന്തിരിത്തോപ്പ്‌. ഒരു ദിവസം ആഹാ 
ബ്‌ നാബോത്തിനോടു പറഞ്ഞു, “നിന്‍െറ 
മുന്തിരിത്തോപ്പ്‌ എനിക്കു തരിക. എനിക്ക 
തൊരു പച്ചക്കറിത്തോട്ടം ആക്കണം. നിന്‍െറ 
വയല്‍ എന്‍െറ കൊട്ടാരത്തിനടുത്താണ്‌. അതി 
ന്‍െറ സ്ഥാനത്തു ഞാന്‍ നിനക്ക്‌ മികച്ച ഒരു 
മുന്തിരിത്തോപ്പു നല്‍കാം. അല്ലെങ്കില്‍, നിനക്കു 
താല്പര്യമെങ്കില്‍ തോപ്പിനന്‍െറ വില ഞാന്‍ പണ 
മായും നല്‍കാം.” 

നാബോത്ത്‌ മറുപടി പറഞ്ഞു, “ഞാനെ 
നെറ സ്ഥലം ഒരിക്കലും അങ്ങയ്ക്കു തരില്ല. 
അതെനന്‍െറ കുടുംബത്തിന്‍േറതാണ്‌.” 

ദ്അതിനാല്‍ ആഹാബ്‌ വീട്ടിലേക്കു പോയി. 
അവന്‍ നാബോത്തിന്‍െറ മറുപടിയില്‍ വളരെ 
കോപിച്ചിരുന്നു. യിസ്രേയേലുകാര൯ പറഞ്ഞ 
വാക്കുകള്‍ അവന്‍ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. (നാ 
ബോത്തു പറഞ്ഞു, “എന്‍െറ കുടുംബ ഭൂമി 
ഞാന്‍ നിനക്കു തരില്ല.”) ആഹാബ്‌ തന്‍െറ 
കട്ടിലില്‍ കിടന്നു. അവന്‍ തന്‍െറ മുഖം തിരിക്കു 
കയും ഒന്നും തിന്നാന്‍ കൂട്ടാക്കാതിരിക്കുകയും 
ചെയ്തു. 

ടആഹാബിനന്‍െറ ഭാര്യ ഈസേബെല്‍ അവ 
ന്‍െറയടുത്തേക്കു ചെന്നു. ഈസേബെല്‍ അവ 
നോടു പറഞ്ഞു, “എന്താണങ്ങ്‌ ഇത്ര ചിന്താകു 
ലനായിരിക്കുന്നത്‌? അങ്ങെന്താണൊന്നും കഴി 
ക്കാത്തത്‌?” 

ആഹാബ്‌ മറുപടി പറഞ്ഞു, “യിസ്രെയേലു 
കാരനായ നാബോത്തിനോട്‌ ഞാന്‍ അവന്‍െറ 
സ്ഥലം എനിക്കു തരാന്‍ ആവശ്യപ്പെട്ടു. അതി 
നെറ മുഴുവന്‍ വില നല്‍കാമെന്നും ഞാന്‍ 
പറഞ്ഞു. അഥവാ അവനു താല്ചര്യമുണ്ടെങ്കില്‍ 
പകരം സ്ഥലം നല്‍കാമെന്നും. എന്നാല്‍ 
നാബോത്ത്‌ അവന്‍െറ സ്ഥലം എനിക്കു തരാന്‍ 
വിസമ്മതിച്ചു.” ഈസേബെല്‍ മറുപടി പറ 
ഞ്ഞു, “പക്ഷേ യിസ്രായേലിലെ രാജാവാ 
ണല്ലോ അങ്ങ്‌! കട്ടിലില്‍ നിന്നെഴുന്നേല്‍ക്കൂ. 
എന്തെങ്കിലും കഴിച്ചു സുഖമാകൂ. നാബോ 
ത്തിന്‍െറ സ്ഥലം ഞാനങ്ങയ്ക്കു നേടിത്തരാം.” 

അനന്തരം ഈസേബെല്‍ ഏതാനും കത്തുക 
ളെഴുതി. അവള്‍ ആ കത്തുകളില്‍ ആഹാബി 
ന്‍െറ മുദ്രവെച്ചു. എന്നിട്ടവള്‍ ആ കത്തുകള്‍ 
നാബോത്ത്‌ വസിക്കുന്ന അതേ പട്ടണത്തിലെ 
മൂപ്പന്മാര്‍ക്കും പ്രധാന വ്യക്തികള്‍ക്കും അയച്ചു. 
9അവള്‍ ഇങ്ങനെ എഴുതിയിരുന്നു: 








നാബോത്തിന്‍െറ മുന്തിരിത്തോപ്പ്‌ 

















370 


ജനങ്ങള്‍ക്ക്‌ ഒരു ദിവസം ഉപവാസമായിരി 
ക്കുമെന്ന്‌ പ്രഖ്യാപിക്കുക. എന്നിട്ട്‌ നഗരവാസി 
കളെയെല്ലാം ഒരു സമ്മേളനത്തില്‍ വിളിച്ചു 
കൂട്ടുക. അവിടെ വച്ച്‌ നമുക്കു നാബോത്തി 
നെപ്പറ്റി സംസാരിക്കാം. 14നാബോത്തിനെപ്പറ്റി 
പൊളി പറയാന്‍ ചിലരെ തയ്യാറാക്കുക. രാജാ 
വിനും ദൈവത്തിനും എതിരായി നാബോത്ത്‌ 
സംസാരിക്കുന്നത്‌ തങ്ങള്‍ കേട്ടു എന്ന്‌ അവര്‍ 





പറയണം. അനന്തരം നാബോത്തിനെ നഗര 
ത്തില്‍നിന്നും പുറത്താക്കി കല്ലെറിഞ്ഞു 
കൊല്ലണം. 


1അതിനാല്‍ മൂപ്പന്മാരും യിസ്രെയേലിലെ 
പ്രധാനികളും ആ കല്പന അനുസരിച്ചു. 12എല്ലാ 
ജനങ്ങള്‍ക്കും ഒരു ദിവസം ഉപവാസമായിരിക്കു 
മെന്ന്‌ നേതാക്കള്‍ പ്രഖ്യാപിച്ചു. ആ ദിവസം 
എല്ലാവരെയും ഒരു സമ്മേളനത്തില്‍ വിളിച്ചു 
കൂട്ടി. അവര്‍ നാബോത്തിനെ ജനങ്ങള്‍ക്കു 
മുമ്പില്‍ ഒരു പ്രത്യേക സ്ഥലത്തു നിര്‍ത്തി. 

13അനന്തരം രണ്ടുപേര്‍, രാജാവിനും ദൈവ 
ത്തിനും എതിരെ നാബോത്ത്‌ സംസാരിക്കുന്നത്‌ 
തങ്ങള്‍ കേട്ടുവെന്ന്‌ ജനങ്ങളോടു പറഞ്ഞു. 
അതിനാല്‍ ജനങ്ങള്‍ നാബോത്തിനെ നഗര 
ത്തിനു വെളിയിലേക്കു കൊണ്ടുപോയി. തുട 
ര്‍ന്ന്‌ അവര്‍ അവനെ കല്ലെറിഞ്ഞു കൊല്ലു 
കയും ചെയ്തു. 4അനന്തരം നേതാക്കന്മാര്‍ 
ഈസേേബെലിന്‌ ഒരു സന്ദേശമയച്ചു. സന്ദേശം 
ഇതായിരുന്നു: “നാബോത്ത്‌ വധിക്കപ്പെട്ടു.” 

15അതു കേട്ടപ്പോള്‍ ഈസേബെല്‍ ആഹാ 
ബിനോടു പറഞ്ഞു, “നാബോത്ത്‌ കൊല്ല 
പ്പെട്ടു. ഇനി അങ്ങയ്ക്കു ചെന്ന്‌ ഇഷ്ടമുള്ള 
സ്ഥലം എടുക്കാം.” 1അതിനാല്‍ ആഹാബ്‌ 
മുന്തിരിത്തോട്ടത്തിലേക്കു പോവുകയും അതു 
സ്വന്തമാക്കുകയും ചെയ്തു. 

17അതേ സമയം യഹോവ തിശ്ബൃയിലെ 
പ്രവാചകനായിരുന്ന ഏലീയാവിനോടു സം 
സാരിച്ചു. യഹോവ പറഞ്ഞു, 18*ശമര്യയിലെ 
ആഹാബിന്‍െറയടുത്തേക്കു പോവുക. ആഹാ 
ബ്‌ നാബോത്തിനന്‍െറ മുന്തിരിത്തോപ്പിലുണ്ടാ 
വും. അവന്‍ അവിടെ ആ തോപ്പ്‌ തന്‍േറതാ 
ക്കുവാന്‍ വേണ്ടി എത്തിയിരിക്കുകയാണ്‌. 19൭ 
ഹോവയായ ഞാന്‍ അവനോടിങ്ങനെ പറയു 
ന്നതായി ആഹാബിനോടു പറയുക, “ആഹാ 
ബേ! നാബോത്തിനെ നീ വധിച്ചു. ഇപ്പോള്‍ 
അവന്‍െറ സ്ഥലം സ്വന്തമാക്കുന്നു. അതിനാല്‍ 
ഞാന്‍ നിന്നോടിതു പറയുന്നു! നാബോത്ത്‌ 
മരിച്ച അതേ സ്ഥലത്ത്‌ നീയും മരിക്കും. നാ 
ബോത്തിനന്‍െറ രക്തം നക്കിക്കുടിച്ച നായ്ക്കള്‍ 
അതേ സ്ഥലത്തുനിന്നും നിന്‍റെ രക്തവും നക്കി 
ക്കുടിക്കും!”” 

20അതിനാല്‍ ഏലീയാവ്‌ ആഹാബിനന്‍െറയ 
ടുത്തേക്കുപോയി. ആഹാബ്‌ ഏലീയാവിനെ 
കണ്ടപ്പോള്‍ പറഞ്ഞു, “നീയെന്നെ വീണ്ടും 
കണ്ടു. നീയെനിക്കെതിരാണെപ്പോഴും.” 

ഏലീയാവ്‌ മറുപടി പറഞ്ഞു, “അതെ ഞാന്‍ 
നിന്നെ വീണ്ടും കണ്ടു. നീ നിന്‍െറ ജീവിതത്തി 
ലെപ്പോഴും യഹോവയ്ക്കെതിരെ പാപം ചെ 
യ്തു. അതിനാല്‍ യഹോവ നിന്നോടു പറ 
യുന്നു, “ഞാന്‍ നിന്നെ നശിപ്പിക്കും. നിന്നെയും 
നിന്‍െറ കുടുംബത്തെയും എല്ലാ പുരുഷന്മാ 
രെയും ഞാന്‍ വധിക്കും. 2നിനന്‍െറ കുടുംബത്തെ 
നെബാത്തിന്‍െറ പുത്രനായ യൊരോബെയാ 
മിന്‍റെ കുടുംബം പോലെയാക്കിത്തീര്‍ക്കും. 
നിന്‍െറ കുടുംബം ബയെശാരാജാവിന്‍െറ കൂടും 
ബം പോലെയുമാകും. ഈ രണ്ടു കുടുംബങ്ങളും 

















371 


പൂര്‍ണ്ണമായും നശിപ്പിക്കപ്പെട്ടു. നീ എന്നെ 
കോപിപ്പ്ിച്ചതിനാല്‍ ഞാന്‍ നിന്നോട്‌ ഇങ്ങനെ 
യൊക്കെ ചെയ്യും. യിസ്രായേല്‍ജനതയേയും 
നീ പാപം ചെയ്യിച്ചു.” 22യഹോവ ഇതുകൂടി 
പറയുന്നു, “നിന്‍െറ ഭാര്യയായ ഈസേബെ 
ലിന്‍െറെ ശരീരം യിസ്രെയേല്‍ നഗരത്തില്‍ വച്ച്‌ 
നായ്ക്കള്‍ തിന്നും. 4ആ നഗരത്തില്‍ വച്ചു 
മരിക്കുന്ന നിന്‍െറ കുടുംബത്തില്‍പ്പെട്ട ആരുടെ 
ശരീരവും നായ്ക്കള്‍ തിന്നും. വയലുകളില്‍ 
മരിച്ചു വീഴുന്ന നിന്‍റെ കുടുംബക്കാരനായ 
ഏതൊരുവനെയും പക്ഷികള്‍ തിന്നും.” 

25ആഹാബിന്‍െറയത്ര പാപം ചെയ്ത മറ്റൊ 
രാള്‍ ഉണ്ടായിരുന്നില്ല. അവന്‍െറ ഭാര്യ ഈസേ 
ബെലാണവനെക്കൊണ്ട്‌ ഇതൊക്കെ ചെയ്യി 
ച്ചത്‌. 26വിഗ്രഹങ്ങളെ ആരാധിക്കുകയെന്ന കൊ 
ടും പാപവും ആഹാബ്‌ ചെയ്തു. അമോര്യ 
രുടെ പ്രവൃത്തിയായിരുന്നു അത്‌. യഹോവ 
അവരില്‍നിന്നും ഭൂമിയെടുത്ത്‌ യിസ്രായേല്‍ 
ജനതയ്ക്കു നല്‍കുകയും ചെയ്തു. 27ഏലീ 
യാവ്‌ സംസാരിച്ചു കഴിഞ്ഞപ്പോള്‍, ആഹാ 
ബിന്‌ വളരെ ദു:ഖമുണ്ടായി. തന്‍െറ ദു:ഖം 
പ്രകടിപ്പിക്കാന്‍ അയാള്‍ തന്‍െറ വസ്ത്രങ്ങള്‍ 
വലിച്ചു കീറി. എന്നിട്ട ദുഃഖസൂചകമായ 
വസ്ത്രങ്ങള്‍ ധരിച്ചു. അയാള്‍ ആഹാരം കഴി 
ക്കാനും കൂട്ടാക്കിയില്ല. ആ പ്രത്യേക വസ്ത്ര 
ങ്ങള്‍ ധരിച്ച്‌ അയാള്‍ ഉറങ്ങി. അയാള്‍ വളരെ 
ദുഃഖിതനും വിഷണ്ണനുമായിരുന്നു. 

28യഹോവ പ്രവാചകനായ ഏലീയാവി 
നോടു പറഞ്ഞു, 29“ആഹാബ്‌ എന്‍െറ മുമ്പില്‍ 
വളരെ വിനയവാനായെന്നു ഞാന്‍ കാണുന്നു. 
അതിനാല്‍ അവന്‍െറ ജീവിതകാലത്ത്‌ ഞാന 
വന്‌ കുഴപ്പങ്ങളൊന്നുമുണ്ടാക്കുകയില്ല. അവ 
ന്‍െറ പുത്രന്‍ രാജാവാകുംവരെ ഞാന്‍ കാത്തു 
നില്‍ക്കും. അനന്തരം ഞാന്‍ ഈ കുഴപ്പങ്ങള്‍ 
ആഹാബിനെറ കുടുംബത്തിനു വരുത്തും.” 














മീഖായാവ്‌ ആഹാബിനു മുന്നറി 
യിപ്പു നല്‍കുന്നു 
22 അടുത്ത രണ്ടു വര്‍ഷക്കാലത്തേക്കു യി 
സ്രായേലിനും അരാമിനും ഇടയില്‍ 

സമാധാനമായിരുന്നു. 2അനന്തരം മൂന്നാം 
വര്‍ഷം, യെഹൂദയിലെ യെഹോശാഫാത്തു 
രാജാവ്‌ യിസ്രായേലില്‍ ആഹാബുരാജാവിനെ 
സന്ദര്‍ശിക്കാന്‍ പോയി. 

3അതേ സമയം ആഹാബ്‌ തന്‍െറ ഉദ്യോഗ 
സ്ഥന്മാരോടു ചോദിച്ചു, “അരാമിലെ രാജാവ്‌ 
ഗിലെയാദിലെ രാമോത്ത്‌ നമ്മിൽനിന്നും 
പിടിച്ചെടുത്തത്‌ ഓര്‍ക്കുന്നില്ലേ? രാമോത്ത്‌ 
തിരിച്ചു പിടിക്കാന്‍ നാം എന്തുകൊണ്ട്‌ ഒന്നും 
ചെയ്തില്ല? അതു നമ്മുടെ പട്ടണമായിരി 
ക്കണം.” 4അതിനാല്‍ ആഹാബുരാജാവ്‌ യെ 
ഹോശാഫാത്തിനോടു ചോദിച്ചു, “അരാമിലെ 
സൈന്യത്തോടു രാമോത്തില്‍ യുദ്ധം ചെയ്യാന്‍ 
അങ്ങ്‌ ഞങ്ങളോടു ചേരുമോ ?” 

യെഹോശാഫാത്ത്‌ മറുപടി പറഞ്ഞു, “ഉവ്വ്‌, 
ഞാന്‍ അങ്ങയോടു ചേരും. അങ്ങയുടെ സൈ 
ന്ൃത്തോടു ചേരാന്‍ എന്‍െറ ഭടന്മാരും കുതിരക 
ളും തയ്യാറാണ്‌. പക്ഷേ നമ്മള്‍ ആദ്യം യഹോവ 
യുടെ ഉപദേശം തേടണം.” 

അതിനാല്‍ ആഹാബ്‌ പ്രവാചകന്മാരുടെ 
ഒരു യോഗം വിളിച്ചുകൂട്ടി. അന്ന്‌ നാനൂറോളം 
പ്രവാചകന്മാരുണ്ടായിരുന്നു. ആഹാബ്‌ പ്രവാ 
ചകന്മാരോടു ചോദിച്ചു, “ഞാന്‍ രാമോത്തില്‍ 
അരാമിലെ സൈന്യത്തോടു യുദ്ധത്തിനു പോ 





1 രാജാക്കന്മാര്‍ 21:23-22:15 


കണമോ? അതോ മറ്റൊരിക്കലേക്കു ഞാന്‍ 
കാത്തിരിക്കണോ?” പ്രവാചകന്മാര്‍ മറുപടി 
പറഞ്ഞു, “നീ ഇപ്പോള്‍ പോയി യുദ്ധം ചെയ്യ 
ണം. യഹോവ നിന്നെ വിജയിക്കാന്‍ അനുവ 
ദിക്കും.” 

"എന്നാല്‍ യെഹോശാഫാത്തു പറഞ്ഞു, “യ 
ഹോവയുടെ മറ്റേതെങ്കിലും പ്രവാചകനു 
ണ്ടോ? ഉണ്ടെങ്കില്‍, ദൈവമെന്താണു പറയുന്ന 
തെന്ന്‌ നമ്മള്‍ അവനോടും ചോദിക്കണം.” 

&ആഹാബുരാജാവ്‌ മറുപടി പറഞ്ഞു, “മറ്റൊ 
രു പ്രവാചകന്‍ കൂടിയുണ്ട്‌. യിമ്ളിയുടെ 
പുത്രനായ മീഖായാവ്‌ ആണവന്‍. എന്നാല്‍ 
അവനെ ഞാന്‍ വെറുക്കുന്നു. യഹോവയ്ക്കു 
വേണ്ടി സംസാരിക്കുമ്പോള്‍ അവന്‍ ഒരിക്കലും 
എനിക്കു നല്ലതായി പറയാറില്ല. എനിക്കിഷ്ട 
മില്ലാത്ത കാര്യങ്ങളാണ്‌ അവന്‍ എപ്പോഴും പറ 
യുക.” യെഹോശാഫാത്തു പറഞ്ഞു, “ആഹാ 
ബുരാജാവേ, അങ്ങ്‌ അങ്ങനെ പറയരുത്‌!” 
അതിനാല്‍ മീഖായാവിനെ കണ്ടുപിടിക്കാന്‍ 
ആഹാബുരാജാവ്‌ തന്‍െറ ഒരുദ്യോഗസ്ഥ 
നോടു പറഞ്ഞു. 

10ആ സമയത്ത്‌ രണ്ടു രാജാക്കന്മാരും തങ്ങ 
ളുടെ രാജകീയ മേലങ്കികള്‍ ധരിച്ചിരുന്നു. 
അവര്‍ സിംഹാസനങ്ങളിലിരിക്കുകയായിരു 
ന്നു. ശമര്യയിലെ കവാടത്തിനരികിലുള്ള ന്യാ 
യവിധി സ്ഥലത്തായിരുന്നു അത്‌. പ്രവാചക 
ന്മാര്‍ മുഴുവനും അവര്‍ക്കു മുമ്പില്‍ നില്ലുണ്ടാ 
യിരുന്നു. പ്രവാചകന്മാര്‍ പ്രവചനം നടത്തുക 
യായിരുന്നു. 1സിദെക്കീയാവ്‌ എന്നായിരുന്നു 
പ്രവാചകന്മാരില്‍ ഒരാളുടെ പേര്‌. കെനന 
യുടെ പുത്രനായിരുന്നു അവന്‍. സിദെക്കീ 
യാവ്‌ ഏതാനും ഇരുമ്പു കൊമ്പുകളുണ്ടാക്കി* 
അനന്തരം അവന്‍ ആഹാബിനോടു പറഞ്ഞു, 
“യഹോവ പറയുന്നു, “അരാമിലെ സൈന്യത്തി 
നെതിരെ നീ ഈ കൊമ്പുപയോഗിക്കണം. നീ 
അവരെ തോല്ലിക്കുകയും നശിപ്പിക്കുകയും 
ചെയ്യും.” 

മറ്റെല്ലാ പ്രവാചകന്മാരും സിദെക്കീയാവു 
പറഞ്ഞത്‌ അംഗീകരിച്ചു. പ്രവാചകന്‍ പറ 
ഞ്ഞു, “നിന്‍െറ സൈന്യം ഇപ്പോള്‍ കവാത്തു 
നടത്തണം. അവര്‍ ആരാം സേനയ്ക്കെ തിരെ 
രാമോത്തില്‍ യുദ്ധം ചെയ്യണം. നിന്‍െറ വിജ 
യത്തിന്‌ യഹോവ അനുവദിക്കും.” 

ഇതൊക്കെ സംഭവിക്കവേ, ഉദ്യോഗസ്ഥന്‍ 
മീഖായാവിനെ കണ്ടുപിടിക്കാന്‍ പോയി. 
അയാള്‍ മീഖായാവിനെ കണ്ടുപിടിച്‌ അവ 
നോടു പറഞ്ഞു, “മറ്റെല്ലാ പ്രവാചകന്മാരും 
രാജാവ്‌ വിജയിക്കുമെന്നു പറഞ്ഞു. നീയും 
അങ്ങനെ തന്നെ പറയുന്നതാണ്‌ നിനക്കേറ്റവും 
സുരക്ഷിതമായത്‌.” 14എന്നാല്‍ മീഖായാവ്‌ മറു 
പടി പറഞ്ഞു, “ഇല്ല! യഹോവയാണെ, അവന്‍ 
കല്പിക്കുന്ന കാര്യങ്ങള്‍ മാത്രമേ പറയു എന്ന്‌ 
ഞാന്‍ സത്യം ചെയ്തിട്ടുണ്ട്‌” 

15അനന്തരം മീഖായാവ്‌ ആഹാബുരാജാവി 
ന്‍െറ മുമ്പില്‍ വന്നു. രാജാവ്‌ അവനോടു ചോ 
ദിച്ചു, “മീഖായാവേ, ഞാനും യെഹോശാ 
ഫാത്തുരാജാവും സൈന്യങ്ങളെ യോജിപ്പിക്ക 
ണമോ? ഞങ്ങളിപ്പോള്‍ പോയി രാമോത്തില്‍ 
അരാമിലെ സേനയോട്‌ ഏറ്റുമുട്ടണോ?” 

മീഖായാവ്‌ മറുപടി പറഞ്ഞു,“വേണം! നീ 
ഇപ്പോള്‍ പോയി അവരോടു യുദ്ധം ചെയ്യണം. 
നിന്‍െറ വിജയത്തിന്‌ യഹോവ അനുവദിക്കും.” 














ഇരുമ്പു കൊമ്പുകള്‍ മഹാശക്തിയുടെ അടയാളമാ 
യിരുന്നു ഇത്‌. 


1 രാജാക്കന്മാര്‍ 22:16-39 


16എന്നാല്‍ ആഹാബ്‌ മറുപടി പറഞ്ഞു, 
“യഹോവയുടെ ശക്തിയാലല്ല നീ സംസാരി 
ക്കുന്നത്‌. നീ നിന്‍െറ തന്നെ വാക്കുകളാണു 
പറയുന്നത്‌. എന്നോടു സത്യം പറയുക! ഞാന്‍ 
നിന്നോടെത്ര പ്രാവശ്യം പറയണം? എന്നോട്‌ 
യഹോവയെന്താണു പറയുന്നതെന്നു പറയു 
ക.” 17അതിനാല്‍ മീഖായാവ്‌ മറുപടി പറഞ്ഞു, 
“സംഭവിക്കാന്‍ പോകുന്നതെന്താണെന്ന്‌ എനി 
ക്കു കാണാം. യിസ്രായേല്‍സേന കുന്നിന്‍ മുക 
ളില്‍ ചിതറും. നയിക്കാനാരുമില്ലാത്ത ആട്ടിന്‍ 
പറ്റത്തെപോലെയാകും അവര്‍. യഹോവ പറ 
യുന്നതിതാണ്‌, “ഇവര്‍ക്കു നേതാവില്ല. അവര്‍ 
വീട്ടിലേക്കാണ്‌, യുദ്ധത്തിനല്ല പോകേണ്ടത്‌.” 

1$അപ്പോള്‍ ആഹാബ്‌ യെഹോശാഫാത്തി 
നോടു പറഞ്ഞു, “നോക്കൂ! ഞാനങ്ങയോടു പറ 
ഞ്ഞില്ലേ! ഈ പ്രവാചകന്‍ ഒരിക്കലും എന്നെ 
പ്പറ്റി നല്ലതു പറയില്ല. ഞാന്‍ കേള്‍ക്കാനാഗ്രഹി 
ക്കാത്ത കാര്യങ്ങളേ അവന്‍ പറയൂ.” 

19എന്നാല്‍ മീഖായാവ്‌ തുടര്‍ന്നും യഹോവ 
യ്ക്കുവേണ്ടി സംസാരിച്ചു. മീഖായാവു പറ 
ഞ്ഞു, “ശ്രദ്ധിക്ക! യഹോവ പറയുന്ന വാക്കു 
കള്‍ ഇവയാണ്‌! യഹോവ സ്വര്‍ഗ്ഗത്തില്‍ 
തന്‍െറ സിംഹാസനത്തിലിരിക്കുന്നത്‌ ഞാന്‍ 
കണ്ടു. അവന്‍െറ ദൂതന്മാര്‍ അവനന്‍െറയരികില്‍ 
നില്‍ ക്കുന്നുണ്ടായിരുന്നു. 2ദൈവം പറഞ്ഞു, 
“നിങ്ങളിലാര്‍ക്കെങ്കിലും ആഹാബു രാജാവി 
നെ കുടുക്കാന്‍ കഴിയുമോ? അവന്‍ അരാമ്യസേ 
നയോട്‌ രാമോത്തില്‍ യുദ്ധം ചെയ്യണമെന്നാ 
ണെനന്‍െറെ ആഗ്രഹം. അപ്പോളവന്‍ കൊല്ലപ്പെ 
ടും.” തങ്ങള്‍ ചെയ്യേണ്ടകാര്യം ദൂതന്മാര്‍ അംഗീ 
കരിച്ചില്ല. അനന്തരം ഒരു ദൂതന്‍ യഹോവ 
യോടു പറഞ്ഞു, “ഞാനവനെ കുടുക്കാം! ”22യ്ര 
ഹോവ മറുപടി പറഞ്ഞു, “നീ ആഹാബിനെ 
എങ്ങനെ കുടുക്കും?” ദൂതന്‍ മറുപടി പറഞ്ഞു, 
“ആഹാബിനന്‍െറ പ്രവാചകരെ മുഴുവനും ഞാന്‍ 
കുടുക്കും. ആഹാബു രാജാവിനോടു നൂണപറ 
യാന്‍ ഞാനവരോടു പറയും. പ്രവാചകരുടെ 
സന്ദേശങ്ങള്‍ നുണകളായിരിക്കും.” അതിനാല്‍ 
യഹോവ പറഞ്ഞു, “കൊള്ളാം! പോയി ആഹാ 
ബു രാജാവിനെ ചതിക്കുക. നീ വിജയിക്കും.” 

മ3മീഖായാവ്‌ തന്‍െറ കഥയവസാനിപ്പിച്ചു. 
എന്നിട്ടവന്‍ പറഞ്ഞു, “അതിനാല്‍ ഇതാണി 
വിടെ സംഭവിച്ചത്‌. യഹോവ നിന്‍െറ പ്രവാച 
കരെക്കൊണ്ട്‌ നിന്നോടു നുണ പറയിച്ചു. ആ 
മഹാദുരിതം നിനക്കു സംഭവിക്കുമെന്ന്‌ യഹോ 
വ തന്നെ നിശ്ചയിച്ചിടുണ്ട്‌.” 

24അനന്തരം സിദെക്കീയാവ്‌ പ്രവാചകന്‍ 
മീഖായാവിന്‍െറ അടുത്തേക്കു പോയി. സിദെ 
ക്കീയാവ്‌ മീഖായാവിന്‍െറ മുഖത്തടിച്ചു. 
സിദെക്കീയാവു പറഞ്ഞു, “എന്നില്‍നിന്നും 
യഹോവയുടെ ശക്തി വിട്ടുപോയെന്നും 
നിന്നിലൂടെയാണിപ്പോള്‍ സംസാരിക്കുന്നതെ 
ന്നും നീ യഥാര്‍ത്ഥത്തില്‍ കരുതുന്നുവോ?” 

മടമീഖായാവ്‌ മറുപടി പറഞ്ഞു, “ഉടന്‍ തന്നെ 
Se സംഭവിക്കും. അപ്പോള്‍ നീ ഒരു 
ചെറിയ മുറിയില്‍ ഒളിച്ചിരിക്കണം. അപ്പോള്‍ 
ഞാന്‍ സത്യമാണു പറയുന്നതെന്നു നിനക്കു 
ബോദ്ധ്യമാകും.” 2അനന്തരം മീഖായാവിനെ 
ബന്ധിക്കുവാ൯ന്‍ ആഹാബുരാജാവ്‌ തന്‍െറ 
ഉദ്യോഗസ്ഥന്മാരിലൊരാളോടു കല്ലിച്ചു, ആ 
ഹാബുരാജാവു പറഞ്ഞു, “അവനെ ബന്ധിച്ച്‌ 
നഗരത്തിലെ ഗവര്‍ണറായ ആമോന്‍െറയും 
യോവാശ്രാജകുമാരന്‍െറയും അടുത്തേക്കു 
കൊണ്ടുപോവുക. 2 മീഖായാവിനെ തടവറയി 




















372 


ലിടാന്‍ അവരോടു പറയുക. അവന്‍ അപ്പവും 
വെള്ളവും മാത്രം കഴിക്കാന്‍ കൊടുക്കുക. യുദ്ധ 
രംഗത്തുനിന്നും ഞാന്‍ മടങ്ങി വരും വരെ 
അവനെ അവിടെ സൂക്ഷിക്കുക.” 

28തീഖായാവ്‌ ഉറക്കെ പറഞ്ഞു, “നിങ്ങളെല്ലാ 
വരും ഞാന്‍ പറയുന്നത്‌ കേള്‍ക്കൂ! ആഹാബു 
രാജാവേ, അങ്ങ്‌ പടയില്‍നിന്നും ജീവനോടെ 
തിരിച്ചു വന്നാല്‍ യഹോവ എന്നിലൂടെ 
സംസാരിച്ചില്ലെന്നിരിക്കട്ടെ.” 

29അനന്തരം ആഹാബുരാജാവും യെഹോശാ 
ഫാത്തുരാജാവും രാമോത്തില്‍ അരാമ്യസേന 
യോടു യുദ്ധം ചെയ്യാന്‍ പോയി. അത്‌ ഗിലെ 
യാദു പ്രദേശത്തായിരുന്നു. 30ആഹാബ്‌ യെ 
ഹോശാഫാത്തിനോടു പറഞ്ഞു, “നമ്മള്‍ യുദ്ധ 
ത്തിനു തയ്യാറെടുക്കണം. ഞാന്‍ രാജാവാണെ 
ന്നറിയാത്ത വിധം വേഷം കെട്ടാം. എന്നാല്‍ 
അങ്ങ്‌ രാജകീയ വസ്ത്രങ്ങള്‍ ധരിക്കണം.” 
അതിനാല്‍ യിസ്ര്രായേല്‍രാജാവ്‌, രാജാവല്ലാ 
ത്ത ഒരാളുടെ വേഷത്തില്‍ യുദ്ധമാരംഭിച്ചു. 

31അരാമിലെ രാജാവിന്‌ മുപ്പത്തിരണ്ടു രഥ 
നായകന്മാരുണ്ടായിരുന്നു. യിസ്രായേല്‍രാജാ 
വിനെ കണ്ടുപിടിക്കാന്‍ അരാമിലെ രാജാവ്‌ 
ഈ രഥനായകന്മാരോടു കല്ലിച്ചു. രാജാവിനെ 
വധിക്കണമെന്ന്‌ അരാമിലെ രാജാവ്‌ നായക 
ന്മാരോടു കല്ലിച്ചിരുന്നു. 32അങ്ങനെ യുദ്ധത്തി 
നിടയില്‍ ഈ നായകന്മാര്‍ യെഹോശാഫാത്ത്‌ 
രാജാവിനെ കണ്ടു. അവനായിരിക്കാം യിസ്ധ്രാ 
യേല്‍ രാജാവെന്നു കരുതി. അതിനാല്‍ അവര്‍ 
അയാളെ വധിക്കാന്‍ പോയി. യെഹോശാഫാ 
ത്ത്‌ അലറാൻ തുടങ്ങി. 33അയാളല്ല യിസ്ധ്രാ 
യേല്‍ രാജാവെന്നു കണ്ട നായകന്മാര്‍ അയാളെ 
വധിച്ചില്ല. 34എന്നാല്‍ ഒരു ഭടന്‍ പ്രത്യേകിച്ച്‌ 
ആരെയും ലക്ഷ്യമാക്കാതെ ഒരമ്പയച്ചു. എ 
ന്നാല്‍ ആ അന്പ്‌ യിസ്രായേലിലെ ആഹാബു 
രാജാവിന്‍െറ ദേഹത്തു തറച്ചു. പടച്ചട്ട മൂടാത്ത 
ശരീരഭാഗത്താണ്‌ ആ അമ്പു കൊണ്ടത്‌. അതി 
നാല്‍ ആഹാബുരാജാവ്‌ തന്‍െറ തേരാളിയോടു 
പറഞ്ഞു, “എന്‍െറമേല്‍ ഒരമ്പു തറച്ചു! രഥം 
ഇവിടെനിന്നും പുറത്തേക്കു നയിക്കുക. നമുക്കു 
യുദ്ധ രംഗത്തുനിന്നും വളരെയകലേക്കു പോ 
കണം.” 

35സൈന്യങ്ങള്‍ യുദ്ധം തുടര്‍ന്നു. ആഹാബു 
രാജാവ്‌ തന്‍െറ രഥത്തില്‍ത്തന്നെ തങ്ങി. അയാ 
ള്‍ രഥത്തിന്‍െറ വശത്തേക്കു ചാരി നില്‍ക്കുക 
യായിരുന്നു. അയാള്‍ അരാമ്യസേനയെ നിരീ 
ക്ഷിക്കുകയായിരുന്നു. അവന്‍െറ രക്തം ഒഴുകി 
തേര്‍ത്തട്ടില്‍ വീണു, പിന്നീട്‌ വൈകുന്നേരം 
രാജാവ്‌ മരിച്ചു. 3സോര്യാസ്തമയത്തോടടുത്ത്‌ 
യിസ്രായേല്‍ സേനയിലെ മുഴുവന്‍ പേരും 
തങ്ങളുടെ സ്വന്തം നഗരത്തിലേക്കു പോകാന്‍ 
കല്പിക്കപ്പെട്ടു. 

37അങ്ങനെയായിരുന്നു ആഹാബുരാജാവ്‌ 
കൊല്ലപ്പെട്ടത്‌. ചിലര്‍ അയാളുടെ ശവം ശമര്യ 
യിലേക്കു കൊണ്ടു പോയി. അവര്‍ അയാളെ 
അവിടെ സംസ്കരിച്ചു. 33അവര്‍ ശമര്യയിലെ 
ജലാശയത്തില്‍ ആഹാബിനന്‍െറ രഥം കഴുകി. 
രഥത്തില്‍നിന്നും ആഹാബിനന്‍െറ രക്തം പട്ടി 
കള്‍ നക്കിക്കുടിച്ചു. ആ വെള്ളത്തില്‍ വേശ്യകള്‍ 
കുളിക്കുകയും ചെയ്തു. യഹോവ പറഞ്ഞതു 
പോലെയൊക്കെയാണ്‌ സംഭവിച്ചത്‌. 

39തനന്‍െറെ ഭരണകാലത്ത്‌ ആഹാബുരാജാവ്‌ 
ചെയ്ത കാര്യങ്ങളെല്ലാം “യിസ്രായേല്‍ രാജാക്ക 
ന്മാരുടെ ചരിത്രം” എന്ന ഗ്രന്ഥത്തില്‍ എഴുതി 
യിട്ടുണ്ട്‌. തന്‍െറ കൊട്ടാരത്തെ കൂടുതല്‍ സുന്ദ 








373 


രമാക്കാ൯ അയാളുപയോഗിച്ച ആനക്കൊമ്പി 
നെപ്പറ്റിയും ആ പുസ്തകത്തില്‍ പറയുന്നുണ്ട്‌. 
രാജാവ്‌ പണിത നഗരഞ്തെല്പറ്റിയും ആ 
ഗ്രന്ഥം നമ്മോടു പറയുന്നു. 

40ആഹാബ്‌ മരിക്കുകയും അയാളുടെ പൂര്‍വ്വി 
കരോടൊപ്പം സംസ്കരിക്കപ്പെടുകയും അയാ 
ളുടെ പുത്രന്‍ അഹാസ്യാവ്‌ അടുത്ത രാജാവാ 
കുകയും ചെയ്തു. 





യെഹോശാഫാത്ത്‌, യെഹൂദയിലെ രാജാവ്‌ 
4ആഹാബ്‌ യിസ്രായേല്‍രാജാവായതിനന്‍െറ 
നാലാം വര്‍ഷത്തില്‍, ആസയുടെ പുത്രനായി 
രുന്ന യെഹോശാഫാത്ത്‌ യെഹൂദയിലെ രാജാ 
വായി. 4രാജാവാകുമ്പോള്‍ യെഹോശാഫാ 
ത്തിന്‌ മുപ്പത്തഞ്ചു വയസ്സായിരുന്നു. യെഹോ 
ശാഫാത്ത്‌ ഇരുപത്തഞ്ചു വര്‍ഷം യെരുശലേം 
ഭരിച്ചു. അസൂബാ എന്നായിരുന്നു അയാളൂടെ 
അമ്മയുടെ പേര്‍. ശില്‍ഹിയുടെ പുത്രിയായി 
രുന്നു അസൂബാ. 4യെഹോശാഫാത്ത്‌ നല്ലവ 
നായിരുന്നു. തന്‍െറ പിതാവിനെപ്പോലെ അവ 
നും പ്രവര്‍ത്തിച്ചു. യഹോവയാഗ്രഹിച്ചതെല്ലാം 
അവന്‍ അനുസരിച്ചു. എന്നാലവന്‍ ഉന്നത 
സ്ഥലങ്ങള്‍ തകര്‍ത്തില്ല. ജനങ്ങള്‍ തങ്ങളുടെ 
ബലിയും ധൂപവും അര്‍പ്പിച്ചു. 
44യെഹോശാഫാത്ത്‌ യിസ്രായേല്‍രാജാവു 
മായി ഒരു സമാധാനക്കരാറുണ്ടാക്കി. 4ധൈര്യ 
ശാലിയായിരുന്ന യെഹോശാഫാത്ത്‌ വളരെ 
യുദ്ധങ്ങള്‍ ചെയ്തിട്ടുണ്ട്‌. അയാളുടെ പ്രവൃത്തി 
കളെല്ലാം “യെഹൂദയിലെ രാജാക്കന്മാരുടെ ചരി 
ത്രത്തില്‍” എഴുതിയിട്ടുണ്ട്‌. 4ലൈംഗികകാര്യ 
ങ്ങള്‍ക്ക്‌ ശരീരം വിറ്റിരുന്ന സ്ത്രീ-പുരുഷന്മാരെ 
യെല്ലാം അദ്ദേഹം ആരാധനാസ്ഥലങ്ങളില്‍ 
നിന്നും പുറത്താക്കി. അയാളുടെ പിതാവായ 

















1 രാജാക്കന്മാര്‍ 22:40-53 


യെഹോശാഫാത്തിന്‍െറ നാവികസേന 

48 യെഹോശാഫാത്തുരാജാവ്‌ ഏതാനും ചര 
ക്കു കപ്പലുകളുണ്ടാക്കി. ഓഫീരിലേക്കു പോയി 
അവിടെനിന്നും സ്വര്‍ണ്ണം കൊണ്ടുവരാനായി 
രുന്നു അവ. എന്നാല്‍ എസ്്യോന്‍-ഗേബര്‍ തുറമു 
ഖത്ത്‌ വച്ച്‌ അവ തകര്‍ന്നു പോയതിനാല്‍ 
യാത്ര പുറപ്പെട്ടില്ല. യിസ്രായേലിലെ അഹ 
സ്യാവ്‌, യെഹോശാഫാത്തിനു സഹായം വാഗ്‌ 
ദാനം ചെയ്തു. അഹസ്യാവ്‌ തന്‍െറ നാവിക 
രില്‍ ചിലരെ യെഹോശാഫാത്തിനെറ കപ്പലു 
കളില്‍ നിയോഗിച്ചു. പക്ഷേ അഹസ്യഠാ 
വിററ ആളുകളെ സ്വീകരിക്കാന്‍ യെഹോശാ 
ഫാത്ത്‌ വിസമ്മതിച്ചു. 

ടിയെഹോശാഫാത്ത്‌ മരിക്കുകയും തന്‍െറ 
പൂര്‍വ്വികരോടൊപ്പം സംസ്കരിക്കപ്പെടുകയും 
ചെയ്തു. ദാവീദിന്‍റെ നഗരത്തിലാണയാള്‍ 
സംസ്‌കരിക്കപ്പെട്ടത്‌. തുടര്‍ന്ന്‌ അയാളുടെ 
പുത്രന്‍ യെഹോരാം രാജാവായി. 








അഹസ്യാവ്‌ യിസ്രായേല്‍രാജാവ്‌ 
ടആഹാബിന്‍െറ പുത്രനായിരുന്നു അഹ 
സ്യാവ്‌. യെഹോശാഫാത്ത്‌ യെഹൂദാ ഭരിച്ചിരു 
ന്നതിന്റെ പതിനേഴാം വര്‍ഷമാണ്‌ അഹ 
സ്യാവ്‌ യിസ്രായേല്‍രാജാവായത്‌. അഹ 
സ്യാവ്‌ രണ്ടു വര്‍ഷം ശമര്യാ ഭരിച്ചു. 52അഹ 
സ്യാവ്‌ യഹോവയ്ക്കെതിരെ പാപം ചെയ്തു. 
അവന്റ പിതാവായ ആഹാബും മാതാവായ 
ഈസേബെലും നെബാത്തിനന്‍െറെ പുത്രനായ 
യൊരോബെയാമും ചെയ്ത കാര്യങ്ങള്‍ തന്നെ 
അവനും ചെയ്തു. ഈ ഭരണാധിപന്മാരെല്ലാം 
യിസ്രായേലിനെ കൂടുതല്‍ പാപങ്ങളിലേക്കു 
നയിച്ചു. 53അവനു മുമ്പ്‌ അവന്‍െറ പിതാവു 
ചെയ്തതുപോലെ വ്യാജദൈവമായ ബാലി 

















ആസയുടെ കാലത്തുതന്നെ അവര്‍ ആ സ്ഥല 
ങ്ങളില്‍ ആരാധന നടത്തിയിരുന്നു. “ഇക്കാ 
ലത്ത്‌ എദോംദേശത്തിനു രാജാവില്ലായിരുന്നു. 
ഒരു ഗവര്‍ണറായിരുന്നു ആ ദേശം ഭരിച്ചിരുന്നത്‌. 
യെഹൂദയിലെ രാജാവായിരുന്നു ഗവര്‍ണ്ണറെ 
തെരഞ്ഞെടുത്തിരുന്നത്‌. 


നെ അഹസ്യാവ്‌ ആരാധിച്ചു. അങ്ങനെ അഹ 
സ്യാവ്‌ യിസന്ധ്രായേലിന്‍െറ ദൈവമായ യഹോ 
വയെ കൂടുതല്‍ കോപിഷ്ഠനാക്കി. അവനു 
മുന്‌ അവന്‍െറ പിതാവിനോടു കോപിച്ചതു 
പോലെ യഹോവ അഹസ്യാവിനോടും 
കോപിച്ചു. 


374 


2 രാജാക്കന്മാര്‍ 


അഹസ്വാവിനുള്ള സന്ദേശം 

ആഹാബിന്‍െറ മരണശേഷം മോവാബ്യര്‍ 

യിസ്രായേലുകാരുടെ ഭരണത്തിനെതിരെ 
കലാപമുണ്ടാക്കി. 

ഒരു ദിവസം അഹസ്യാവ്‌ ശമര്യയിലുള്ള 
തന്‍െറ വീടിന്‍െറ മേല്‍ത്തട്ടിലിരിക്കുകയായി 
രുന്നു. അയാള്‍ തന്‍െറ വീടിന്‍െറ തടി കൊ 
ണ്ടുള്ള കിളിവാതിലില്‍ക്കൂടി താഴേക്കു വീണു. 
അതില്‍ അഹസ്യ്യാവിനു കാര്യമായ ക്ഷതമേല്‍ 
ക്കുകയും ചെയ്തു. അഹസ്യാവ്‌ ദൂതന്മാരെ 
വിളിച്ച്‌ അവരോടു പറഞ്ഞു, “നിങ്ങള്‍ ചെന്ന്‌ 
എക്രോനിലെ ദേവനായ ബാല്‍സെബൂബി 
നെറ പുരോഹിതന്മാരോട്‌ ഞാന്‍ ഈ മുറിവുക 
ളില്‍നിന്ന്‌ രക്ഷപെട്ട്‌ സുഖം പ്രാപിക്കുമോ 
എന്നു ചോദിക്കുക.” 

എന്നാല്‍ തിശ്ബ്യനായ ഏലീയാവിനോട്‌ 
യഹോവയുടെ ദൂതന്‍ പറഞ്ഞു, “അഹസ്്യാ 
രാജാവ്‌ ശമര്യയില്‍നിന്ന്‌ ഏതാനും ദൂതന്മാരെ 
അയച്ചിട്ടുണ്ട. പോയി അവരെ കണ്ട അവരോ 
ടിങ്ങനെ പറയുക, “യിസ്രായേലില്‍ ഒരു ദൈവ 
മുണ്ടല്ലോ! പിന്നെന്തിനാണ്‌ നിങ്ങള്‍ എക്രോ 
നിലെ ദേവനായ ബാല്‍സെബുബിനോടു 
ചോദിക്കാന്‍ പോകുന്നത്‌? 4അഹസ്യാരാജാവി 
നോട്‌ ഇങ്ങനെ പറയുക: ബാല്‍സെബൂബി 
നോടു ചോദിക്കാനായി നീ ദൂതന്മാരെ അയ 
ച്ചതുകൊണ്ട്‌ യഹോവ അരുളിച്ചെയുന്നു, “നീ 
കിടക്കയിൽനിന്ന്‌ ഒരിക്കലും എഴുന്നേല്‍ക്കുക 
യില്ല. നീ മരിക്കും!” ഏലീയാവ്‌ മടങ്ങിപ്പോകു 
കയും അഹസ്യാവിന്‍െറ പരിചാരകരോട ഈ 
വിവരം പറയുകയും ചെയ്തു. 

ടആ ദൂതന്മാര്‍ അഹസ്യാവിന്‍൯ന്‍െറെ അടു 
തേക്കു തിരിച്ചുവന്നു. അഹസ്യാവ്‌ അവരോടു 
ചോദിച്ചു, “എന്താണ്‌ നിങ്ങള്‍ ഇത്രപെട്ടെന്നു 
മടങ്ങി വന്നത്‌?” 

ദൂതന്മാര്‍ അഹസ്യാവിനോടു പറഞ്ഞു, “ഒരു 
മനുഷ്യന്‍ ഞങ്ങളെ കാണാന്‍ വന്നു. ഞങ്ങളെ 
അങ്ങോട്ടയച്ച രാജാവിന്‍െറ അടുത്തു മടങ്ങി 
ച്ചെന്ന്‌ ദൈവം പറഞ്ഞ കാര്യങ്ങള്‍ പറയാന്‍ 
അയാള്‍ ഞങ്ങളോടാവശ്യപ്പെട്ടു. “യിസ്രായേ 
ലില്‍ ഒരു ദൈവമുണ്ടല്ലോ! പിന്നെന്തിനാണ്‌ 
നീ എക്രോനിലെ ദേവനായ ബാല്‍സെബൂ 
ബിനോടു ചോദിക്കാനായി ദൂതന്മാരെ അയ 
ചത്‌? നീ അങ്ങനെ ചെയ്തതുകൊണ്ട്‌, നീയൊ 
രിക്കലും കിടക്കയിൽനിന്ന്‌ എഴുന്നേല്‍ക്കുക 
യില്ല. നീ മരിക്കും!” യഹോവയാണിതു പറ 
ഞ്ഞത്‌.” 

അഹസ്യാവ്‌ ദൂതന്മാരോടു ചോദിച്ചു, 
“നിങ്ങളെ കണ്ടുമുട്ടുകയും നിങ്ങളോട്‌ ഇക്കാര്യ 




















ങ്ങളെല്ലാം പറയുകയും ചെയ്ത അയാള്‍ 
എങ്ങനെയിരിക്കും?” 
ദൂതന്മാര്‍ അഹസ്യാവിനോടു പറഞ്ഞു, 


“അയാള്‍ രോമം കൊണ്ടുള്ള ഒരു കുപ്പായമാണ്‌ 
ധരിച്ചിരുന്നത്‌. കൂടാതെ അയാളുടെ 
അരയില്‍ തോല്‍ കൊണ്ടുള്ള ഒരു അര 
പ്പട്ടയും ഉണ്ടായിരുന്നു” അപ്പോള്‍ അഹ 


സ്യാവു പറഞ്ഞു, “അത്‌ തിശ്ബ്ൃനായ ഏലീ 
യാവാണ്‌” 


അഹസ്യയാവ്‌ അയച്ച സേനാനായകന്മാരെ 
അഗ്നി നശിപ്പിക്കുന്നു 

9അഹസ്ധ്യാവ്‌ ഒരു സേനാനായകനെയും 
അന്‍പതു പേരെയും ഏലീയാവിനന്‍െറ അടു 
ത്തേക്കയച്ചു. സേനാനായകന്‍ ഏലീയാവിഒ 
ന്‍റ അടുത്തേക്കുപോയി. അപ്പോള്‍ ഏലീയാവ്‌ 
ഒരു മലയുടെ മുകളിലിരിക്കുകയായിരുന്നു. 
സേനാനായകന്‍ ഏലീയാവിനോടു പറഞ്ഞു, 
“ദൈവ പുരുഷാ, ഇറങ്ങി വരൂ” എന്ന്‌ രാജാവു 
പറയുന്നു.” 

10അന്‍പതു ഭടന്മാരുടെ നായകനോട്‌ ഏലീ 
യാവു പറഞ്ഞു, “ഞാന്‍ ഒരു ദൈവപുരുഷനാ 
ണെങ്കില്‍ സ്വര്‍ഗ്ഗത്തില്‍നിന്നും അഗ്നി വന്ന്‌ 
നിന്നെയും നിന്‍െറ അന്‍പതു ഭടന്മാരെയും 
പ ee se അപ്പോള്‍ സ്വര്‍ഗ്ഗത്തില്‍നിന്നും 
അഗ്നി ഇറങ്ങി സേനാനായകനേയും അവ 
ന്‍െറ അന്‍പതു ഭടന്മാരെയും നശിപ്പിച്ചു. 

11അഹസ്യ്യാവ്‌ മറ്റൊരു സേനാനായകനേയും 
അന്‍പതു ഭടന്മാരെയും ഏലീയാവിനന്‍െറെ അടു 
ത്തേക്കയച്ചു. സേനാനായകന്‍ ഏലീയാവി 
നോടു പറഞ്ഞു, “ദൈവപുരുഷാ, “വേഗം ഇറ 
ങ്ങി വരിക!” എന്ന്‌ രാജാവു പറയുന്നു.” 

2സേനാനായകനോടും അവന്റെ അന്‍ പതു 
ഭടന്താരോടും ഏലീയാവു പറഞ്ഞു, “ഞാന്‍ 
ദൈവപുരുഷനാണെങ്കില്‍ സ്വര്‍ഗ്ഗത്തില്‍ 
നിന്നും അഗ്നി വന്ന്‌ നിന്നെയും നിന്‍െറ 
അന്‍പതുഭടന്മാരെയും നശിപ്പിക്കട്ടെ!” 

അനന്തരം ദൈവത്തിന്‍െറ അഗ്നി സ്വര്‍ഗ്ഗ 
ത്തില്‍നിന്നും താഴേക്കു വരികയും സേനാനായ 
കനേയും അവന്‍െറ അന്‍പതു ഭടന്മാരെയും 
നശിപ്പിക്കുകയും ചെയ്തു. 

13അഹസ്യാവ്‌ മൂന്നാമതൊരു സേനാനായക 
നെയും അന്‍പതു ഭടന്മാരെയും ഏലീയാ 
വിന്‍െറ അടുത്തേക്കയച്ചു. മുന്നാമത്തെ സേനാ 
നായകനും അന്പതു ഭടന്മാരും ഏലീയാ 
വിന്‍റെ അടുത്തെത്തി. സേനാനായകന്‍ 
തന്‍െറ മുട്ടുകളില്‍ വീണു. അയാള്‍ ഏലീയാവി 
നോട്‌ ഇങ്ങനെ യാചിച്ചു, “ദൈവപുരുഷാ, 
ദയവായി എന്‍െറ ജീവനും അങ്ങയുടെ അ൯ 
പതു ദാസന്മാരുടെ ജീവനും അങ്ങയ്ക്ക്‌ വില 
പ്പെട്ടതായി കരുതണമെന്ന്‌ ഞാനപേക്ഷി 
ക്കുന്നു! 4ആദ്യത്തെ രണ്ടു സേനാനായകന്മാ 
രെയും ഓരോരുത്തരുടെയും അന്‍പതു ഭടന്മാ 
രേയും സ്വര്‍ഗ്ഗത്തില്‍നിന്നുവന്ന അഗ്നി നശി 
പ്പിച്ചു. എന്നാല്‍ ഇപ്പോള്‍ ഞങ്ങളോടു കരുണ 
യുണ്ടായി ഞങ്ങളെ ജീവിക്കാന്‍ അനുവദിക്കേ 
ണമേ?” 

യഹോവയുടെ ദൂതന്‍, ഏലീയാവിനോടു 
പറഞ്ഞു, “സേനാനായകനോടൊപ്പം പോകു 
ക. അവനെ ഭയപ്പെടേണ്ടതില്ല.” അതിനാല്‍ 
ഏലീയാവ്‌ സേനാനായകനോടോപ്പം അഹ 
സ്യാരാജാവിനെ കാണാന്‍ പോയി. 





























375 


16ഏലീയാവ്‌ അഹസ്യാവിനോടു പറഞ്ഞു, 
“യിസ്രായേലില്‍ ഒരു ദൈവമുണ്ട്‌. പിന്നെന്തി 
നാണ്‌ നീ എക്രോനിലെ ദേവനായ ബാല്‍ 
സെബൂബിനോടു ചോദ്യങ്ങളുമായി ദൂത 
ന്മാരെ അയച്ചത്‌? നീ ഇങ്ങനെ ചെയ്തതിനാല്‍ 
നിനക്കു നിന്‍െറ കിടക്കയില്‍നിന്നും എഴുന്നേ 


1” 


ല്‍ക്കാനാവില്ല. നീ മരിക്കും! 





യോരാം അഹസ്യാവിന്‍െറ 
സ്ഥാനം ഏറ്റെടുക്കുന്നു 

17യഹോവ ഏലീയാവിലൂടെ പറഞ്ഞതു 
പോലെതന്നെ അഹസ്യാവ്‌ മരിച്ചു. അഹസ്യയാ 
വിന്‌ പുത്രനുണ്ടായിരുന്നില്ല. അതിനാല്‍ അഹ 
സ്യാവിനു ശേഷം യോരാം പുതിയ രാജാ 
വായി. യെഹൂദയിലെ രാജാവും യെഹോശാ 
ഫാത്തിന്‍െറ പുത്രനുമായ യെഹോരാം ഭരണ 
മാരംഭിച്ചതിന്‍െറ രണ്ടാം വര്‍ഷമായിരുന്നു അത്‌. 
18അഹസ്ധ്യാവിനന്‍െറ മററു പ്രവൃത്തികള്‍ “യി 
സ്രായേല്‍രാജാക്കന്മാരുടെ ചരിത്രം” എന്ന 
ഗ്രന്ഥത്തിലെഴുതി യിട്ടുണ്ട്‌. 











യഹോവ ഏലീയാവിനെ കൊണ്ടുപോകുന്നു 

യഹോവ ഏലീയാവിനെ ഒരു ചുഴലിക്കാ 

റ്റിലൂടെ സ്വര്‍ഗ്ഗത്തിലേക്കു കൊണ്ടുപോകു 
വാനുള്ള സമയമടുത്തു. ഏലീയാവ്‌ എലീശ 
യോടൊപ്പം ഗില്‍ഗാലിലേക്കു പോയി. 

ഏലിയാവ്‌ എലീശയോടു പറഞ്ഞു, “ദയ 
വായി ഇവിടെ തങ്ങുക. കാരണം, ബേഥേലി 
ലേക്കു പോകുവാന്‍ യഹോവ എന്നോടു പറ 
ഞ്ഞു.” എന്നാല്‍ എലീശാ പറഞ്ഞു, “ജീവി 
ക്കുന്ന യഹോവയാണെ, നീയാണെ, ഞാന്‍ 
നിന്നെ വിട്ടുപോകില്ല.” അതിനാല്‍ രണ്ടു 
പേരും ബേഥേലിലേക്കിറങ്ങിപ്പോയി. 

3ബേഫേലിലുള്ള പ്രവാചകന്മാരുടെ സംഘം 
എലീശയുടെ അടുത്തേക്കുവന്ന്‌ അവനോടു 
ചോദിച്ചു, “യഹോവ നിന്‍റെ യജമാനനെ 
ഇന്ന്‌ നിന്നില്‍നിന്നും കൊണ്ടുപോകുമെന്ന്‌ 
നിനക്കറിയാമോ?” എലീശ പറഞ്ഞു, “൭൮, 
എനിക്കതറിയാം. അതേപ്പറ്റി ഒന്നും പറയേണ്ട.” 
4ഏലീയാവ്‌ എലീശയോടു പറഞ്ഞു, “ദയ 
വായി ഇവിടെ തങ്ങുക. യെരീഹോവിലേക്കു 
പോകുവാന്‍ യഹോവ എന്നോടു പറഞ്ഞിരി 
ക്കുന്നു.” 

എന്നാല്‍ എലീശാ പറഞ്ഞു, “യഹോവയാ 
ണെ സത്യം നിന്നെ ഞാന്‍ വിട്ടുപോകില്ല!” 
അങ്ങനെ അവര്‍ രണ്ടുപേരും യെരീഹോവി 
ലേക്കു പോയി. $ടയെരീഹോവിലെ പ്രവാചക 
സംഘം എലീശയുടെ അടുത്തുവന്ന്‌ അവ 
നോടു ചോദിച്ചു, “യഹോവ നിന്‍െറ യജമാ 
നനെ ഇന്ന്‌ നിന്‍െറയടുക്കല്‍നിന്നും കൊണ്ടു 
പോകുമെന്നത്‌ നിനക്കറിയില്ലേ?” 
എലീശാ മറുപടി പറഞ്ഞു, “൭൮, എനിക്കത 
റിയാം. അതേപ്പറ്റി ഒന്നും പറയേണ്ട.” ഏലീ 
യാവ്‌ എലീശയോടു പറഞ്ഞു, “ദയവായി 
ഇവിടെ തങ്ങുക. കാരണം, യോര്‍ദ്ദാന്‍നദിയി 
ലേക്കു പോകുവാന്‍ യഹോവ എന്നോടു പറ 
ഞ്ഞിരിക്കുന്നു.” 
എലീശാ മറുപടി പറഞ്ഞു, “ജീവിക്കുന്ന 
യഹോവയാണെ, നീയാണെ ഞാന്‍ സത്യം 
ചെയ്യുന്നു. നിന്നെ വിട്ട്‌ ഞാനെങ്ങും പോകി 
ല്ല!” അങ്ങനെ അവര്‍ രണ്ടുപേരും യാത്ര തുട 
ര്‍ന്നു. 

പ്രവാചകസംഘത്തില്‍നിന്നും അന്‍പതു 
പേര്‍ അവരെ പിന്തുടര്‍ന്നിരുന്നു. ഏലീയാവും 
































2 രാജാക്കന്മാര്‍ 1:16-2:17 


എലീശയും യോര്‍ദ്ദാന്‍നദിയ്ക്കടുത്തു നിന്നു. 
അന്‍പതുപേര്‍ അവരില്‍നിന്നും വളരെ അക 
ലെയും നിന്നു. “ഏലീയാവ്‌ തന്‍െറ കുപ്പായം 
അഴിക്കുകയും അതു മടക്കി അതുകൊണ്ട്‌ വെള്ള 
ത്തില്‍ അടിക്കുകയും ചെയ്തു. വെള്ളം ഇട 
ത്തോട്ടും വലത്തോട്ടും വേര്‍പിരിഞ്ഞു. 
അപ്പോള്‍ ഏലീയാവും എലീശയും കരപ്രദേശ 
ത്തുകൂടെ നദി കടന്നു. 

9അവര്‍ നദി കടന്നതിനുശേഷം ഏലീയാവ്‌ 
എലീശയോടു ചോദിച്ചു, “ദൈവം എന്നെ നി 
ന്നില്‍ നിന്നും കൊണ്ടുപോകുന്നതിനു മുമ്പ്‌ 
ഞാന്‍ നിനക്കെന്താണു ചെയ്തു തരേണ്ടത്‌?” 
എലീശാ പറഞ്ഞു, “അങ്ങയുടെ ആത്മാ 
വിററ ഇരട്ടി പങ്കു എന്നിലുണ്ടാവണം.” 

10ഏലീയാവു പറഞ്ഞു, “പ്രയാസമുള്ള ഒരു 
കാര്യമാണു നീ ആവശ്യപ്പെട്ടത്‌. ഞാന്‍ നി 
ന്നില്‍നിന്നും എടുക്കപ്പെടുമ്പോള്‍ നീ എന്നെ 
കണ്ടാല്‍ അത്‌ സംഭവിക്കും. എന്നാല്‍ ഞാന്‍ 
നിന്നില്‍ നിന്നെടുക്കപ്പെടുമ്പോള്‍ നീ എന്നെ 
കണ്ടില്ലെങ്കില്‍ അങ്ങനെ സംഭവിക്കുകയുമില്ല.” 

















ദൈവം ഏലീയാവിനെ സ്വര്‍ഗ്ഗ 
ത്തിലേക്കെടുക്കുന്നു 

1ഏലീയാവും എലീശയും വര്‍ത്തമാനം പറ 
ഞ്ഞുകൊണ്ട്‌ ഒരുമിച്ചു നടക്കുകയായിരുന്നു. 
പെട്ടെന്ന്‌ ഏതാനും കുതിരകളും ഒരു രഥവും 
വന്ന്‌ ഏലീയാവിനെ എലീശയില്‍നിന്നും 
വേര്‍പെടുത്തി. കുതിരകളും രഥവും അഗ്നി 
പോലെയായിരുന്നു! അനന്തരം ഏലീയാവ്‌ ഒരു 
ചുഴലിക്കാറ്റില്‍ സ്വര്‍ഗ്ഗത്തിലേക്കു പോയി. 

2എലീശാ അതു കാണുകയും ഇങ്ങനെ 
ആക്രോശിക്കുകയും ചെയ്തു, “എന്‍െറ പിതാ 
വേ! എന്‍െറ പിതാവേ! യിസ്ധായേലിനന്‍െറെ 
രഥവും അവന്‍െറ കുതിരപ്പടയാളികളും!” 
എലീശാ പിന്നീടൊരിക്കലും ഏലീയാവിനെ 
കണ്ടില്ല. തന്‍െറ ദു:ഖം പ്രകടിപ്പിക്കാന്‍ 
എലീശാ സ്വന്തം വസ്ത്രങ്ങള്‍ വലിച്ചു കീറി. 
13ഏലീയാവിനന്‍െറ കുപ്പായം നിലത്തു വീണത്‌ 
എലീശാ എടുത്തു. എലീശാ വെള്ളത്തിലടി 
ച്ചുകൊണ്ടു പറഞ്ഞു, “ഏലീയാവിന്‍െറ ദൈവ 
മായ യഹോവ എവിടെ?” 4എലീശാ വെള്ള 
ത്തില്‍ അടിച്ചപ്പോള്‍ വെള്ളം വേര്‍തിരിഞ്ഞ്‌ 
ഇടത്തും വലത്തുമായി. അപ്പോള്‍ എലീശാ 
നദികടന്നു പോയി. 























പ്രവാചകന്മാര്‍ ഏലീയാവിനെ 
ആവശ്യപ്പെടുന്നു 

1യെരീഹോവിലെ പ്രവാചകസംഘം എലീ 
ശയെ കണ്ടപ്പോള്‍ പറഞ്ഞു, “ഏലീയാവിനന്‍െറ 
ആത്മാവിപ്പോള്‍ എലീശയിലുണ്ട്‌” അവര്‍ 
എലീശയെ കാണാന്‍ വന്നു. അവര്‍ എലീശ 
യൂടെ മുമ്പില്‍ നിലത്തു നമസ്കരിച്ചു. 1അവര്‍ 
അവനോടു പറഞ്ഞു, “നോക്കൂ, നമുക്ക്‌ ശക്ത 
രായ അന്‍പതു ഭടന്മാരുണ്ട്‌. ദയവായി അങ്ങ 
യൂടെ യജമാനനെ തേടി പോകാന്‍ അവരെ 
അനുവദിച്ചാലും. യഹോവയുടെ ആത്മാവ്‌ 
അവനെ എടുത്തുകൊണ്ടുപോയി ഏതെങ്കിലും 
പര്‍വൃതത്തിന്മേലോ താഴ്വരയിലോ ഇട്ടി 
രിക്കാം.” 

പക്ഷേ എലീശാ മറുപടി പറഞ്ഞു, “വേണ്ട, 
ഏലീയാവിനെ തെരഞ്ഞ്‌ ആരെയും അയയ്ക്കു 
രുത്‌!” 

17എലീശമയ്ക്കു ദേഷ്യം വരുന്നതുവരെ അവര്‍ 
അവനോടു യാചിച്ചു. അനന്തരം എലീശാ 














2 രാജാക്കന്മാര്‍ 2:18-3:13 


പറഞ്ഞു, “കൊള്ളാം, ഏലീയാവിനെ തെര 
ഞ്ഞ്‌ ആളുകളെ അയയ്ക്കുക.” 
പ്രവാചകസംഘം ഏലീയാവിനെ തെരഞ്ഞ്‌ 
അന്‍പതു പേരെ അയച്ചു. മൂന്നുദിവസം തെര 
ഞ്ഞെങ്കിലും അവര്‍ക്ക്‌ ഏലീയാവിനെ കണ്ടെ 
ത്താനായില്ല. 18അതിനാല്‍ അവര്‍ എലീശാ 
താമസിച്ചിരുന്ന യെരീഹോവിലേക്കു പോയി. 
തങ്ങള്‍ക്ക്‌ ഏലീയാവിനെ കണ്ടെത്താനായി 
ല്ലെന്ന്‌ അവര്‍ അവനോടു പറഞ്ഞു. എലീശാ 
അവരോട്‌, “പോകണ്ടെന്ന്‌ ഞാന്‍ നിങ്ങളോടു 


93 


പറഞ്ഞതാണ എന്നു പറഞ്ഞു. 


എലീശാ വെള്ളത്തെ നല്ലതാക്കുന്നു 

19നഗരവാസികള്‍ എലീശയോടു പറഞ്ഞു, 
“പ്രഭോ, ഈ നഗരം ഒരു നല്ല സ്ഥലത്താണെന്ന്‌ 
അങ്ങയ്ക്കു കാണാം. എന്നാല്‍ വെള്ളം ചീത്ത 
യാണ്‌. അതുകൊണ്ടാണിവിടെ വിളവുകള്‍ 
വളരാത്തത്‌.” 22എലീശാ പറഞ്ഞു, “എനിക്ക്‌ 
ഒരു പുതിയ പാത്രം കൊണ്ടുതരിക. അതില്‍ 
കുറേ ഉപ്പും ഇടണം.” 

ജനങ്ങള്‍ പാത്രം കൊണ്ടുവന്ന്‌ എലീശയ്ക്കു 
കൊടുത്തു. 21വെള്ളം ഭൂമിയില്‍നിന്നും ഒഴു 
കാന്‍ തുടങ്ങുന്നിടത്തേക്കു എലീശാ പോയി. 
എലീശാ ഉച്ച] വെള്ളത്തിലേക്കെറിഞ്ഞു. അവന്‍ 
പറഞ്ഞു, “യഹോവ ഇപ്രകാരം പറയുന്നു, 
“ഞാന്‍ ഈ വെള്ളത്തെ ശുദ്ധമാക്കുന്നു! ഇപ്പോള്‍ 
മുതല്‍ ഈ വെള്ളം ഏതെങ്കിലും മരണത്തിനോ 
ഭൂമിയില്‍ വിളവുകള്‍ വളരാതിരിക്കുന്നതിനോ 
ഇടയാക്കുകയില്ല.” ”2വെള്ളം ശുദ്ധമായി. 
വെള്ളം ഇന്നും നല്ലതു തന്നെ. എലീശാ പറ 
ഞ്ഞു പോലെയാണതു സംഭവിച്ചത്‌. 

















ചില കുട്ടികള്‍ എലീശയെ പരിഹസിക്കുന്നു 
23എലീശാ ആ നഗരത്തിൽനിന്നും ബേഥേ 
ലിലേക്കു പോയി. എലീശാ മലകയറി നഗര 
ത്തിലേക്കു പോകവേ ഏതാനും ആണ്‍കുട്ടികള്‍ 
നഗരത്തിൽനിന്നും ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. 
അവര്‍ എലീശയെ പരിഹസിക്കാന്‍ തുടങ്ങി. 
അവര്‍ അവനോടു പറഞ്ഞു, “മൊട്ടത്തലയാ 
കയറിപ്പോകൂ! മൊട്ടത്തലയാ കയറിപ്പോകൂ!” 








24 എലീശാ തിരിഞ്ഞു നോക്കിയപ്പോള്‍ അവ 
രെ കണ്ടു. അവര്‍ക്കു നാശം വരുത്താന്‍ അവന്‍ 
യഹോവയോടപേക്ഷിച്ചു. അപ്പോള്‍ രണ്ടു കര 
ടികൾ കാട്ടിനുള്ളില്‍നിന്നു ചാടിവന്ന്‌ കൂട്ടി 
കളെ ആക്രമിച്ചു. നാല്പത്തിരണ്ടു ബാലന്മാ 
രാണ്‌ കരടികളാല്‍ കടിച്ചുകീറപ്പെട്ടത്‌. 

25എലീശാ ബേഥേല്‍ വിട്ട്‌ കര്‍മ്മേല്‍പര്‍വ്വത 
ത്തിലേക്കുപോയി. അവിടെനിന്നും എലീശാ 
ശമര്യയിലേക്കു മടങ്ങി. 








യെഹോരാം യിസ്രായേല്‍രാജാവാകുന്നു 

ആഹാബിനന്‍െറ പുത്രനായ യെഹോരാം ശമ 

ര്യയില്‍ യിസ്ധായേലിന്‍െറമേല്‍ രാജാവാ 
യി. യെഹോശാഫാത്ത്‌ യെഹൂദയിലെ രാജാ 
വായതിനന്‍െറ പതിനെട്ടാം വര്‍ഷം അവന്‍ ഭരണ 
മാരംഭിച്ചു. യെഹോരാം പന്ത്രണ്ടു വര്‍ഷം ഭരണം 
നടത്തി. യഹോവയുടെ ദൃഷ്ടിയില്‍ തിന്മ 
യായ കാര്യങ്ങള്‍ യെഹോരാം ചെയ്തു. പക്ഷേ 
യെഹോരാം തന്‍െറ പിതാവിനെയോ മാതാ 
വിനെയോ പോലെ ആയിരുന്നില്ല. എന്തെ 
ന്നാല്‍ ബാലിനെ ആരാധിക്കാന്‍ തന്‍െറ പിതാ 
വു നിര്‍മ്മിച്ച തൂണ്‍ അവന്‍ നീക്കം ചെയ്തു. 
എന്നാല്‍ നെബാത്തിന്‍െറ പുത്രനായ യൊ 





376 


രോബെയാം ചെയ്ത പാപങ്ങള്‍ അവന്‍ തുട 
ര്‍ന്നു. യൊരോബെയാം യിസ്രായേലുകാരെ 
ക്കൊണ്ടും പാപം ചെയ്യിച്ചു. യെഹോരാം, യൊ 
രോബെയാമിനന്‍െറെ പാപങ്ങള്‍ ഉപേക്ഷിച്ചില്ല. 








മോവാബ്‌ യിസ്രായേലിന്‍െറ ഭരണത്തില്‍ 
നിന്നും വേര്‍പെട്ടു പോകുന്നു 

മേശെ ആയിരുന്നു മോവാബിലെ രാജാവ്‌. 
മേശെയ്ക്കു നിരവധി ആടുകളുണ്ടായിരുന്നു. 
ഒരു ലക്ഷം കുഞ്ഞാടുകളുടെയും ഒരു ലക്ഷം 
ആണാടുകളുടെയും രോമം മേശെ യിസ്രായേല്‍ 
രാജാവിനു നല്‍കി. പക്ഷേ ആഹാബു മരിച്ച 
പ്പോള്‍ മോവാബിലെ രാജാവ്‌ യിസ്രായേല്‍ 
രാജാവിന്‍െറ ഭരണത്തിന്‍ കീഴില്‍ നിന്നും വേര്‍ 
പെട്ടു പോയി. 

അനന്തരം യെഹോരാംരാജാവ്‌ ശമര്യയില്‍ 
നിന്നും പോവുകയും സകല യിസ്രായേല്‍ജന 
തയേയും വിളിച്ചുകൂട്ടുകയും ചെയ്തു. "യെ 
ഹോരാം യെഹൂദയിലെ രാജാവായ യെഹോ 
ശാഫാത്തിന്‍െറയടുത്തേക്കു ദൂതന്മാരെ അയ 
ച്ചു. യെഹോരാം പറഞ്ഞു, “മോവാബിലെ 
രാജാവ്‌ എന്‍െറ ഭരണത്തിന്‍ കീഴില്‍നിന്നും 
വിട്ടശു പോയി. മോവാബിനോടു യുദ്ധംചെ 
യാന്‍ താങ്കള്‍ എന്നെ സഹായിക്കുമോ?” 

യെഹോശാഫാത്തു പറഞ്ഞു, “ശരി. ഞാന്‍ 
താങ്കളോടൊപ്പം വരാം. നമുക്ക്‌ ഒരൊറ്റ സൈന്യ 
മായി സംഘടിക്കാം; എന്‍െറ ജനങ്ങള്‍ താങ്ക 
ളുടെ ജനങ്ങളെപ്പോലെയും എന്റെ കുതിരകള്‍ 
താങ്കളുടെ കുതിരകളെപ്പോലെയും ആയിരി 
ക്കട്ടെ.” 


മൂന്നു രാജാക്കന്മാര്‍ എലീശയോടു 
ഉപദേശമാരായുന്നു 

8യെഹോശാഫാത്ത്‌ യെഹോരാമിനോടു 
ചോദിച്ചു, “നമ്മള്‍ ഏതു വഴിക്കാണു പോകേ 
ണ്ടത്‌?” യെഹോരാം മറുപടി പറഞ്ഞു, “എദോ 
മിലെ മരുഭൂമിയിലൂടെയാവണം നമ്മള്‍ പോകേ 
ണ്ടത്‌.” 

9അതിനാല്‍ യിസ്ധരായേല്‍രാജാവ്‌ യെഹൂദ 
യിലെയും എദോമിലെയും രാജാക്കന്മാരോ 
ടൊപ്പം പോയി. അവര്‍ ഏഴു ദിവസത്തോളം 
യാത്ര ചെയ്തു. സൈന്യത്തിനും അവരുടെ 
മൃഗങ്ങള്‍ക്കും ആവശ്യമുള്ളത്ര വെള്ളം ഉണ്ടായി 
രുന്നില്ല. 11അവസാനം യിസ്ധരായേല്‍രാജാവു 
പറഞ്ഞു, “ഓ! മോവാബ്യര്‍ നമ്മെ തോല്ലിക്കുന്ന 
തിന്‌ യഹോവ നമ്മള്‍ മൂന്നു രാജാക്കന്മാരെയും 
ഒന്നിച്ചു കൂട്ടിയിരിക്കുന്നു!” 

1എന്നാല്‍ യെഹോശാഫാത്തു പറഞ്ഞു, 
“തീര്‍ച്ചയായും യഹോവയുടെ പ്രവാചകന്മാ 
രിലൊരാള്‍ ഇവിടെയുണ്ട്‌. നമ്മള്‍ ചെയ്യേണ്ട 
തെന്താണെന്നാണു യഹോവ പറയുന്നതെന്ന്‌ 
നമുക്കവനോടു ചോദിക്കാം.” യിസ്രായേല്‍ 
രാജാവിന്‍െറ ഭൂത്യന്മാരിലൊരുവന്‍ പറഞ്ഞു, 
“ശാഫാത്തിന്‍െറ പുത്രനായ എലീശാ ഇവി 
ടുണ്ട്‌. എലീശാ ഏലീയാവിന്‍െറ ദാസനായി 
രുന്നു.” 

2യെഹോശാഫാത്തു പറഞ്ഞു, “യഹോവ 
യുടെ വാക്ക്‌ എലീശയോടൊപ്പമുണ്ട്‌” അതി 
നാല്‍ യിസ്രായേല്‍രാജാവായ യെഹോരാം, 
യെഹോശാഫാത്ത്‌, എദോമിലെ രാജാവ്‌ 
എന്നിവര്‍ എലീശയെ കാണാന്‍ ഇറങ്ങിപ്പുറ 
പ്പെട്ടു. 13യിസ്രായേല്‍രാജാവായ യെഹോരാമി 
നോടു എലീശാ പറഞ്ഞു, “നിനക്ക്‌ എന്നില്‍ 
നിന്നെന്താണു വേണ്ടത്‌! നിന്‍െറ പിതാവി 








377 


ന്‍െറയും മാതാവിന്‍െറയും പ്രവാചകന്മാരുടെ 
അടുത്തേക്കു ചെല്ലുക!” 

യിസ്രായേല്‍രാജാവ്‌ എലീശയോടു പറ 
ഞ്ഞു, “ഞങ്ങളെ മൂന്നു രാജാക്കന്മാരെയും വിളി 
ച്ചു കൂട്ടിയിട്ട ഞങ്ങളെ തോല്പിക്കാന്‍ യഹോവ 
അവരെ അനുവദിക്കുന്നതു കൊണ്ടാണ്‌ ഞങ്ങള്‍ 
അങ്ങയെ സമീപിച്ചത്‌. ഞങ്ങള്‍ക്ക്‌ അങ്ങയുടെ 
സഹായം വേണം.” 

14എലീശാ പറഞ്ഞു, “യെഹൂദയിലെ രാജാ 
വായ യെഹോശാഫാത്തിനെ ഞാന്‍ ആദരിക്കു 
കയും സര്‍വ്വശക്തനായ യഹോവയെ ഞാന്‍ 
സേവിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്ന അവ 
നാണ സത്യം, ഞാന്‍ നിങ്ങളോടു സത്യമായി 
പറയട്ടെ, യെഹൂദാരാജാവായ യെഹോശാ 
ഫാത്ത്‌ ഇവിടെയില്ലായിരുന്നെങ്കില്‍ നിന്നെ 
ഞാന്‍ നോക്കുകയോ പരിഗണിക്കുകയോ പോ 
ലുമില്ലായിരുന്നു. എന്നാല്‍ കിന്നരം വായി 
ക്കുന്ന ഒരാളെ ഇപ്പോള്‍ എന്‍െറയടുത്തു 
കൊണ്ടുവരിക.” 

അയാള്‍ കിന്നരം വായിച്ചപ്പോള്‍ യഹോവ 
യുടെ ശക്തി എലീശയുടെമേല്‍ വന്നു. 1അ 
പ്പോള്‍ എലീശാ പറഞ്ഞു, “യഹോവ പറയു 
ന്നത്‌ ഇതാണ്‌: താഴ്വരയില്‍ കുഴികളുണ്ടാക്കുക. 
17യഹോവ പറയുന്നത്‌ ഇതാണ്‌: നീ കാറ്റോ 
മഴയോ കാണുകയില്ല. പക്ഷേ ആ താഴ്വരയില്‍ 





വെള്ളം നിറയും. അപ്പോള്‍ നിനക്കും നിന്‍െറ 
പശുക്കള്‍ക്കും മറ്റു മൃഗങ്ങള്‍ക്കും കുടിക്കാന്‍ 
വെള്ളമുണ്ടാകും. യഹോവയ്ക്ക്‌ അതൊരു 





നിസ്സ്റാരകാര്യമാണ്‌. മോവാബ്യരെ തോല്ലി 
ക്കാനും അവന്‍ നിങ്ങളെ അനുവദിക്കും. 13ശക്ത 
മായ എല്ലാ നഗരങ്ങളെയും നന്മനിറഞ്ഞ എല്ലാ 
നഗരങ്ങളെയും നിങ്ങള്‍ ആക്രമിക്കും, എല്ലാ 
നല്ല മരങ്ങളും നിങ്ങള്‍ വെട്ടിയിടും. ജല 
ത്തിന്‍റെ എല്ലാ ഉറവകളും നിങ്ങള്‍ തടയും. 
എല്ലാ നല്ല വയലുകളും നിങ്ങള്‍ കല്ലുകളെ 
റിഞ്ഞു നശിച്ചിക്കും.” 

20 ്രഭാതത്തില്‍, പ്രഭാതബലിക്കുള്ള സമയ 
ത്ത്‌ എദോമില്‍നിന്നുള്ള വഴിയിലൂടെ ഒഴുകി 
വന്ന വെള്ളം കൊണ്ട്‌ താഴ്വര നിറഞ്ഞു. 
21രാജാക്കന്മാര്‍ തങ്ങള്‍ക്കെതിരെ യുദ്ധത്തിനു 
വരുന്നതായി മോവാബുകാര്‍ കേട്ടു. അതു 
കൊണ്ട്‌, പടച്ചട്ടയണിയാന്‍ പ്രായമായ എല്ലാ 
വരെയും മോവാബ്യര്‍ വിളിച്ചു കൂട്ടി. അവര്‍ 
അതിര്‍ത്തിയില്‍ യുദ്ധസന്നദ്ധരായി കാത്തു 
നിന്നു. 22അന്നു രാവിലെ മോവാബുകാര്‍ ഉണര്‍ 
ന്നെണീറ്റു. താഴ്വരയിലെ ജലം ഉദയസൂര്യ 
ന്‍െറ കിരണങ്ങളേറ്റ്‌ ചുമന്നിരുന്നത്‌ മോവാബ്യ 
ജനതയ്ക്കു രക്തം പോലെ തോന്നി. 2മോവാ 
ബുകാര്‍ പറഞ്ഞു, “രക്തത്തിലേക്കു നോക്കൂ! 
രാജാക്കന്മാര്‍ പരസ്പരം യുദ്ധം ചെയ്തതായി 
രിക്കാം. അവര്‍ തമ്മില്‍ തമ്മില്‍ കൊന്നിരിക്കാം. 

















2 രാജാക്കന്മാര്‍ 3:14-4:7 


ലുകാര്‍ യുദ്ധം ചെയ്തു. ഭടന്മാര്‍ കീര്‍ഹെരേശെ 
ത്തിനെ വളയുകയും ആക്രമിക്കുകയും 
ചെയ്തു! 

2തനിക്കതൊരു കടുത്ത യുദ്ധമാണെന്ന്‌ 
മോവാബ്യ രാജാവ്‌ മനസ്സിലാക്കി. അതിനാല്‍ 
അവന്‍ വാളുകള്‍ ധരിച്ച എഴുനുറുപേരെ, ശത്രു 
സൈന്യത്തെ ഭേദിച്ച്‌ എദോംരാജാവിനെ 
വധിക്കാന്‍ നിയോഗിച്ചു. എന്നാല്‍ അവര്‍ക്കു 
പ്രതിരോധം ഭേദിക്കാനോ എദോംരാജാവിനടു 
ത്തെത്താനോ കഴിഞ്ഞില്ല. 27അനന്തരം മോവാ 
ബിലെ രാജാവ്‌ തന്‍െറ അനന്തരാവകാശി 
യായ തന്‍െറ പുത്രനെ കൊണ്ടുപോയി. നഗര 
ഭിത്തിയില്‍ കൊണ്ടു വച്ച്‌ മോവാബിലെ 
രാജാവ്‌ തന്‍െറ പുത്രനെ ഹോമയാഗമര്‍പ്പിച്ചു. 
അത്‌ യിസ്രായേല്‍ജനതയെ ഞെട്ടിക്കുകയും 
അതിനാലവര്‍ മോവാബുരാജാവിനെ വിട്ടു 
പോവുകയും ചെയ്തു. അവര്‍ തങ്ങളുടെ 
സ്വന്തം നാട്ടിലേക്കു മടങ്ങി. 








ഒരു പ്രവാചകന്‍െറ വിധവ എലീശയോടു 


സഹായമഭ്യര്‍ത്ഥിക്കുന്നു 
പ്രവാചകസംഘത്തിലെ ഒരാള്‍ക്ക്‌ ഒരു 
ഭാര്യയുണ്ടായിരുന്നു. അയാളുടെ ഭാര്യ 


എലീശയോടു അഭ്യര്‍ത്ഥിച്ചു, “എന്‍െറ ഭര്‍ത്താ 
൨ അങ്ങയ്ക്ക്‌ ഒരു ദാസനെപ്പോലെയായിരുന്നു. 
ഇപ്പോള്‍ എന്‍െറ ഭര്‍ത്താവ്‌ മരിച്ചിരിക്കുന്നു! 
അവന്‍ യഹോവയെ ആദരിച്ചിരുന്നതായി 
അങ്ങയ്ക്കറിയാം. എന്നാല്‍ അയാള്‍ ഒരാള്‍ക്ക്‌ 
കുറെ പണം കടപ്പെട്ടിരുന്നു. ആ മനുഷ്യനാകട്ടെ 
ഇപ്പോള്‍ എന്‍െറ കുട്ടികളെ പിടിച്ചു കൊണ്ടു 
പോയി അടിമകളാക്കാനും വരുന്നു!” 
എലീശാ മറുപടി പറഞ്ഞു, “എനിക്കെ 
ങ്ങനെ നിന്നെ സഹായിക്കാന്‍ കഴിയും? പറ 
യൂ, നിന്‍െറ വീട്ടില്‍ എന്തൊക്കെ സാധനങ്ങളു 
ണ്ട?” സ്ത്രീ പറഞ്ഞു, “ഒലീവെണ്ണ ഒഴിച്ചുവ 
യ്ക്കുന്ന ഒരു ഭരണിയല്ലാതെ എന്‍െറ വീട്ടില്‍ 
യാതൊന്നുമില്ല.” 3അപ്പോള്‍ എലീശാ പറ 
ഞ്ഞു, “പോയി നിന്‍െറ അയല്‍ക്കാരില്‍നിന്നും 
ശൂന്യമായ ധാരാളം പാത്രങ്ങള്‍ കടം വാങ്ങി 
ക്കൊണ്ടുവരിക. എന്നിട്ടു നിന്‍െറ വീട്ടിലേക്കു 
പോയി കതകടയ്ക്കുക. നീയും നിന്‍െറ പുത്ര 
ന്മാരും മാത്രമേ വീട്ടിലുണ്ടാകാവൂ. എന്നിട്ട്‌ ഈ 
പാത്രങ്ങളിലെല്ലാം എണ്ണ ഒഴിക്കുക. പാത്രങ്ങ 
ളെല്ലാം നിറച്ച്‌ വേറെ ഒരു സ്ഥലത്തു വയ്ക്കുക!” 
ടഅതിനാല്‍ അവള്‍ എലീശയുടെ അടുത്തു 
നിന്നും പോയി തന്‍െറ വീട്ടിനുള്ളില്‍ കയറി 
കതകടച്ചു. അവളും അവളുടെ പുത്രന്മാരും 
മാത്രമേ വീട്ടിനുള്ളിലുണ്ടായിരുന്നുള്ളൂ. അവ 
ളുടെ പുത്രന്മാര്‍ അവളുടെ അടുത്തേക്കു പാത്ര 
ങ്ങള്‍ കൊണ്ടുവരികയും അവള്‍ അവയില്‍ 
എണ്ണ നിറയ്ക്കുകയും ചെയ്തു. അനേകം 











നമുക്ക്‌ മൃതദേഹങ്ങളില്‍ നിന്ന്‌ വിലപിടിച്ച 
സാധനങ്ങളെടുക്കാന്‍ പോകാം!” 
24്േമോവാബ്ൃര്‍ യിസന്ധ്രായേല്‍പാളയത്തി 
ലേക്കു വന്നു. എന്നാല്‍ യിസ്രായേലുകാര്‍ 
മോവാബിലേക്കിറങ്ങി വന്ന്‌ മോവാബ്യസേന 
യെ ആക്രമിച്ചു. മോവാബ്യര്‍ യിസ്രായേലുകാ 
രില്‍നിന്നും ഓടിയകന്നു. യിസ്രായേലൂകാര്‍ 
അവരെ മോവാബിലേക്കു ഓടിച്ചു. മയിരാ 
യേലുകാര്‍ നഗരങ്ങളെ നശിപ്പിച്ചു. അവര്‍ 
മോവാബിലെ സമൃദ്ധമായ വയലുകളെല്ലാം 
കല്ലെറിഞ്ഞു നശിപ്പിച്ചു. എല്ലാ ഉറവകളും 
അവര്‍ അടച്ചു. എല്ലാ നല്ല മരങ്ങളും അവര്‍ 
മുറിച്ചിട്ടു. കീര്‍ഹെരേശെത്തുവരെ യിസ്ധരായേ 











പാത്രങ്ങള്‍ അവള്‍ നിറച്ചു. ഒടുവില്‍ അവള്‍ 
തന്‍െറ പുത്രനോടു പറഞ്ഞു, “ഇനിയും പാത്രം 
കൊണ്ടുവരിക!” 

പക്ഷേ എല്ലാ പാത്രങ്ങളും നിറഞ്ഞിരുന്നു. 
പുത്രന്മാരിലൊരാള്‍ അവളോടു പറഞ്ഞു, 
“ഇനി പാത്രങ്ങളൊന്നുമില്പ!” അപ്പോള്‍ ഭരണി 
യിലെ എണ്ണയും തീര്‍ന്നിരുന്നു! 

"സ്ത്രീ തിരിച്ചു വന്ന്‌ ദൈവപുരുഷനോടു 
കാര്യം പറഞ്ഞു. എലീശാ അവളോടു പറഞ്ഞു, 
“പോയി എണ്ണ വിറ്റു നിന്‍െറ കടം വീട്ടുക. 
എണ്ണ വിറ്റു കടം വീട്ടിയതിനുശേഷം മിച്ചമുള്ള 
പണംകൊണ്ട്‌ നിനക്കും പുത്രന്മാര്‍ക്കും 
ജീവിക്കാം.” 


2 രാജാക്കന്മാര്‍ 4:8-31 378 
എലീശയ്ക്ക്‌ ഒരു ശൂനേംകാരി ആ സ്ത്രീ എലീശയെ കാണാന്‍ 
മുറി നല്‍കുന്നു പോകുന്നു 
ഒരു ദിവസം എലീശാ ശൂനേമിലേക്കു മആ സ്ത്രീ ബാലനെ ദൈവപുരുഷന്‍െറ 


പോയി. ശുനേമില്‍ ഒരു പ്രധാനപ്പെട്ട സ്ത്രീ 
ജീവിച്ചിരുന്നു. അവള്‍ എലീശയെ തടഞ്ഞു 
നിര്‍ത്തി തന്‍െറ വീട്ടില്‍നിന്നും ഭക്ഷണം കഴി 
ക്കാന്‍ ആവശ്യപ്പെട്ടു. അതിനാല്‍, അതിലെ 
കടന്നുപോകുമ്പോഴൊക്കെ എലീശാ അവിടെ 
തങ്ങി ഭക്ഷണം കഴിച്ചിരുന്നു. 

9ആ സ്ത്രീ അവളുടെ ഭര്‍ത്താവിനോടു പറ 
ഞ്ഞു, “നോക്കൂ, എല്ലായ്പോഴും നമ്മുടെ വീടി 
നെ കടന്നുപോകുന്ന എലീശാ ദൈവത്തിന്‍െറ 
ഒരു വിശുദ്ധനാണെന്നു ഞാനറിയുന്നു. 10ദയ 
വായി എലീശയ്ക്കു വേണ്ടി ഒരു ചെറിയ മുറി 
ഉണ്ടാക്കിയാലും, ആ മുറിയില്‍ നമുക്കൊരു കട്ടി 
ലൊരുക്കാം. ഒരു മേശ, കസേര, വിളക്കുകാല്‍ 
എന്നിവയും തയ്യാറാക്കാം. അപ്പോള്‍, നമ്മുടെ 
വീട്ടിലേക്കു വരുമ്പോഴൊക്കെ അവന്‍ ആ മുറി 
ഉപയോഗിക്കാം.” 
ഒരു ദിവസം എലീശാ ആ സ്ത്രീയുടെ 
വീട്ടില്‍ വന്നു. അവന്‍ ആ മുറിയിലേക്കു 
പോയി അവിടെ വിശ്രമിച്ചു. എലീശാ 
തന്‍റെ ദാസനായ ഗേഹസിയോടു പറഞ്ഞു, 
“ആശൂനേം കാരിയെ വിളിക്കൂ.” 

ഭൃത്യന്‍ ശൂനേംകാരിയെ വിളിക്കുകയും അ 
വള്‍ എലീശയുടെ മുമ്പില്‍ വരികയും ചെയ്തു. 
14എലീശാ തന്‍റ ദാസനോടു പറഞ്ഞു, 
“ഇപ്പോള്‍ ഈ സ്ത്രീയോടു പറയുക, “ഞങ്ങളെ 
നീ ആവുന്നത്ര നന്നായി പരിചരിച്ചു. ഞങ്ങള്‍ 
നിനക്ക്‌ എന്താണു ചെയ്യേണ്ടത്‌? ഞങ്ങള്‍ നി 
ന്നെല്ഛറ്റി രാജാവിനോടു പറയണോ? അതോ 
സേനാനായകനോടു പറയണോ?” സ്ത്രീ മറു 
പടി പറഞ്ഞു, “ഞാനിവിടെ എനന്‍െറയാളുകള്‍ 
ക്കിടയില്‍ സന്തുഷ്ടയായി കഴിയുന്നു.” 

14എലീശാ ഗേഹസിയോടു പറഞ്ഞു, “അ 
വള്‍ക്ക്‌ എന്തു ചെയ്തു കൊടുക്കാന്‍ നമ്മെക്കൊ 
ണ്ടാകും?” ഗേഹസി മറുപടി പറഞ്ഞു, “എനി 
ക്കറിയാം! അവള്‍ക്ക്‌ ഒരു പുത്രനില്ല. അവളുടെ 
ഭര്‍ത്താവാണെങ്കില്‍ വൃദ്ധനുമായി!” 15അപ്പോള്‍ 
എലീശാ പറഞ്ഞു, “അവളെ വിളിക്കൂ.” അതി 
നാല്‍ ഗേഹസി ആ സ്ത്രീയെ വിളിച്ചു. അവള്‍ 
വന്ന്‌ വാതില്‍ക്കല്‍ നിന്നു. 6എലീശാ ആ സ്ത്രീ 
യോടു പറഞ്ഞു, “അടുത്ത വസന്തത്തില്‍ ഈ 
സമയത്തോടെ നിനക്ക്‌ നിന്‍െറ പുത്രനെ 
പുണരാനാകും.” അവള്‍ പറഞ്ഞു, “വേണ്ട 
പ്രഭോ! ദൈവപുരുഷാ, എന്നോടു നൂണ പറയ 
രുതേ!” 


























ശൂനേംകാരിക്ക്‌ ഒരു പുത്രനുണ്ടാകുന്നു 

17എന്നാല്‍ അവള്‍ ഗര്‍ഭവതിയായി. എലീ 
ശാ പറഞ്ഞതുപോലെ തന്നെ അടുത്ത വസന്ത 
കാലത്ത്‌ അവള്‍ ഒരു പുത്രനു ജന്മമേകുകയും 
ചെയ്തു. ബാലന്‍ വളര്‍ന്നു. ഒരു ദിവസം 
ബാലന്‍ തന്‍െറ പിതാവിനെയും ധാന്യം കൊ 
യുന്നവരെയും കാണാന്‍ വയലിലേക്കിറങ്ങി 
പ്പോയി. 1അവന്‍ തന്‍െറ പിതാവിനോടു പറ 
ഞ്ഞു, “ഓ, എന്‍െറ തല! എന്‍െറ തല മുറിയു 
ന്നേയ്‌!” 

പിതാവ്‌ തന്‍െറ ഭുത്ൃയനോടു പറഞ്ഞു, “അവ 
നെ അവന്‍െറ അമ്മയുടെ അടുത്തേക്ക്‌ എടു 
ത്തു കൊണ്ടുപോവുക!” 2ഭൂത്യന്‍, ബാലനെ 
അവന്‍െറ അമ്മയുടെ അടുത്തേക്കു കൊണ്ടു 
പോയി. അവന്‍ ഉച്ചവരെ അമ്മയുടെ മടിയില്‍ 
ഇരുന്നു. അനന്തരം അവന്‍ മരിച്ചു. 








കട്ടിലില്‍ കിടത്തി. പിന്നെ ആ മുറിയുടെ 
വാതിലടച്ച്‌ അവള്‍ പുറത്തേക്കു പോയി. 
22അവള്‍ തന്‍റ ഭര്‍ത്താവിനെ വിളിച്ചു പറ 
ഞ്ഞു, “ദയവായി ഭൃത്യന്മാരില്‍ ഒരുവനെയും 
ഒരു കഴുതയെയും എനിക്കു വിട്ടുതരിക. ഞാന്‍ 
വേഗം ചെന്ന്‌ ദൈവപുരുഷനെ കൂട്ടിക്കൊണ്ടു 
വരാം.” 

23അവളുടെ ഭര്‍ത്താവു പറഞ്ഞു, “ദൈവ 
പുരുഷനെ കാണാന്‍ ഇന്നു തന്നെ എന്തിനാണു 
നീ പോകുന്നത്‌? ഇന്ന്‌ അമാവാസിയോ ശബ്ദ 
ത്തോ അല്ലല്ലോ.” അവള്‍ പറഞ്ഞു, “വിഷമി 
ക്കേണ്ട. എല്ലാം ശരിയാകും.” 24അനന്തരം അവള്‍ 
ഒരു കഴുതയ്ക്കു ജീനികെട്ടിയിട്ട്‌ തന്‍െറ ഭൃത്യ 
നോട്‌ ഇങ്ങനെ പറഞ്ഞു, “വേഗമാകട്ടെ, നമു 
ക്കുപോകാം! ഞാന്‍ പറയുമ്പോഴല്ലാതെ വേഗത 
കുറയ്ക്കരുത്‌!” 25ദൈവപുരുഷനെ കാണാനായി 
അവള്‍ കര്‍മ്മേല്‍പര്‍വ്വതത്തിലേക്കു പോയി. 

ശൂനേംകാരി വളരെ അകലെ നിന്നേ വരു 
ന്നത്‌ എലീശാ കണ്ടു. എലീശാ തന്‍െറ ദാസ 
നായ ഗേഹസിയോടു പറഞ്ഞു, “അതാ, 
ശൂനേംകാരി! 2ദയവായി അവളെ കാണാന്‍ 
ഓടിച്ചെല്ലുക! അവളോടു ചോദിക്കുക, “എന്തു 
പറ്റി? നിനക്കു സുഖമല്ലേ? നിന്‍െറ ഭര്‍ത്താ 
വിനു സുഖമല്ലേ? നിന്‍െറ കുട്ടിക്കു സുഖ 
മല്ലേ?” 

ഗേഹസി ശൂനേംകാരിയോട്‌ ഇക്കാര്യങ്ങള്‍ 
ചോദിച്ചു. അവള്‍ മറുപടി പറഞ്ഞു, “എല്ലാം 
നന്നായിരിക്കുന്നു.” 27എന്നാല്‍ ശൂനേംകാരി മല 
കയറി ദൈവപുരുഷനന്‍െറെ അടുത്തേക്കു 
പോയി. അവള്‍ അദ്ദേഹത്തിന്‍െറ കാലില്‍ 
തൊട്ടു വന്ദിച്ചു. ഗേഹസി അടുത്തുവന്ന്‌ 
ശൂനേംകാരിയെ വലിച്ചകറ്റാന്‍ ശ്രമിച്ചു. എ 
ന്നാല്‍ ദൈവപുരുഷന്‍ ഗേഹസിയോടു പറ 
ഞ്ഞു, “അവളെ ഒറ്റയ്ക്കു വിടുക! അവള്‍ വളരെ 
ദുഃഖിതയാണ്‌. യഹോവയാകട്ടെ ഇതെപ്പറ്റി 
എന്നോടു പറഞ്ഞുമില്ല. ഈ വാര്‍ത്ത യഹോവ 
എന്നില്‍നിന്നും മറയ്ക്കുന്നു.” 

28അനന്തരം ശൂനേംകാരി പറഞ്ഞു, “പ്രഭോ, 
ഞാനൊരു പുത്രനെ ആവശ്യപ്പെട്ടില്ല. “എന്നെ 
കുടുക്കരുതേ!'” എന്നാണങ്ങയോടു പറഞ്ഞത്‌!” 

24അപ്പ്പോള്‍ എലീശാ, ഗേഹസിയോടു പറ 
ഞ്ഞു, “പുറപ്പെടാന്‍ തയ്യാറാകൂ. എന്‍െറ ന്നു 
വടിയുമെടുത്തു പോവുക! ആരോടും സംസാ 
രിക്കാന്‍ നില്‍ക്കരുത്‌! ആരെയെങ്കിലും കണ്ടാല്‍ 
അയാളെ അഭിവാദ്യം ചെയ്യുവാന്‍ പോലും 
പാടില്ല. അയാളോട്‌ മറുപടിയൊന്നും പറയ 
രുത്‌. എന്‍െറ ഉനന്നുവടി കുട്ടിയുടെ മുഖത്തുവ 
യ്ക്കുക.” 30എന്നാല്‍ കുട്ടിയുടെ മാതാവു പറ 
































ഞ്ഞു, “ജീവിക്കുന്ന യഹോവയാണെ, അങ്ങാ 
ണെ ഞാന്‍ സത്യം ചെയ്യുന്നു, അങ്ങയെക്കൂ 
ടാതെ ഞാന്‍ പോവുകയില്ല!” അതിനാല്‍ 





എലീശാ എഴുന്നേറ്റ്‌ ശൂനേംകാരിയെ പിന്തു 
ടര്‍ന്നു. 

31എലീശയെയും ശൂനേംകാരിയേയുംകാള്‍ 
മുമ്പേ ഗേഹസി ശൂനേംകാരിയുടെ വീട്ടിലെ 
ത്തി. ഗേഹസി ഉരന്നുവടി കുട്ടിയുടെ മുഖത്തു 
വച്ചു. എന്നാല്‍ കുട്ടി ശബ്ദമുണ്ടാക്കുകയോ 
എന്തെങ്കിലും കേട്ടതിനെറ അടയാളങ്ങള്‍ കാട്ടു 
കയോ ചെയ്തില്ല. അനന്തരം ഗേഹസി എലീ 
ശയെ കാണാന്‍ മടങ്ങിവന്നു. ഗേഹസി എലീശ 
യോടു പറഞ്ഞു, “കൂട്ടി ഉണര്‍ന്നെണീറ്റില്പ!” 





379 


ശൂനേംകാരിയുടെ പുത്രന്‍ 
പുനരുജ്ജീവിക്കുന്നു 

32എലീശാ വീട്ടിനുള്ളിലേക്കു വന്നു. അവിടെ 
കൂട്ടി തന്‍െറ കട്ടിലില്‍ മരിച്ചുകിടക്കുന്നുണ്ടായി 
രുന്നു. 33എലീശാ മുറിക്കുള്ളില്‍ കയറി കതക 
ടച്ചു. എലീശയും കുട്ടിയും മാത്രമേ അപ്പോള്‍ 
ആ മുറിയിലുണ്ടായിരുന്നുള്ളൂ. അപ്പോള്‍ എ 
ലീശാ യഹോവയോടു പ്രാര്‍ത്ഥിച്ചു. 4എലീ 
ശാ കട്ടിലിലേക്കു ചെന്ന്‌ കുട്ടിയുടെമേല്‍ കിട 
ന്നു. എലീശാ തന്‍െറ വായ്‌ കുട്ടിയുടെ വാ 
യോടു ചേര്‍ത്തുവച്ചു. തന്‍െറ കണ്ണ്‌ കുട്ടിയുടെ 
കണ്ണിനോടു ചേര്‍ത്തുവച്ചു. തന്‍െറ കൈകള്‍ 
കുട്ടിയുടെ കൈകള്‍ക്കുമേല്‍ വച്ചു. എലീശാ 
കുട്ടിയുടെ മേല്‍ നിവര്‍ന്നു കിടന്നു. അപ്പോള്‍ 
കുട്ടിയുടെ ശരീരം ചൂടുള്ളതായി. 

35എലീശാ മുറിക്കുള്ളില്‍നിന്നും പുറത്തു 
വരികയും പുരയ്ക്കു ചുറ്റും നടക്കുകയും ചെ 
യ്തു. അനന്തരം അവന്‍ മുറിക്കുള്ളിലേക്കു മട 
ങ്ങിപ്പോവുകയും കുട്ടിക്കുമേല്‍ കിടക്കുകയും 
ചെയ്തു. അപ്പോള്‍ കുട്ടി ഏഴുതവണ തുമ്മുക 
യും തന്‍െറ കണ്ണുകള്‍ തുറക്കുകയും ചെയ്തു. 
36എലീശാ ഗേഹസിയെ വിളിച്ചു പറഞ്ഞു, 
“ശൂനേം കാരിയെ വിളിക്കുക!” 

ഗേഹസി ശൂനേംകാരിയെ വിളിക്കുകയും 
അവള്‍ എലീശയുടെ അടുത്തേക്കുവരികയും 
ചെയ്തു. എലീശാ പറഞ്ഞു, “നിന്‍െറ കുഞ്ഞി 
നെ എടുത്തുകൊള്ളൂ.” 37അപ്പോള്‍ ശൂനേംകാരി 
മൂറിക്കുള്ളിലേക്കു പോവുകയും എലീശയുടെ 
കാല്‍ക്കല്‍ നമസ്കരിക്കുകയും ചെയ്തു. 
പിന്നെ തന്‍െറ പുത്രനെയുമെടുത്ത്‌ അവള്‍ 
പുറത്തേക്കു പോയി. 














എലീശയും വിഷമുള്ള പായസവും 
38എലീശാ വീണ്ടും ഗില്‍ഗാലിലേക്കു വന്നു. 
അവിടെ അപ്പോള്‍ ക്ഷാമമായിരുന്നു. പ്രവാ 
ചക സംഘങ്ങള്‍ എലീശയ്ക്കു മുമ്പില്‍ ഇരി 
ക്കുന്നുണ്ടായിരുന്നു. എലീശാ തന്‍െറ ഭൂത്യനോടു 
പറഞ്ഞു, “വലിയ കലം അടുപ്പത്തുവച്ച്‌ പ്രവാ 
ചക സംഘത്തിനു പായസമുണ്ടാക്കിക്കൊടു 
ക്കുക. 39ഒരാള്‍ സസ്യങ്ങള്‍ പറിക്കാന്‍ പുറത്തു 
വയലിലേക്കു പോയി. അവന്‍ ഒരു കാട്ടു വള്ളി 
കണ്ടു. അവന്‍ അതില്‍നിന്നും കാട്ടു കനികള്‍ 
ശേഖരിച്ച്‌ തന്‍െറ കുപ്പായത്തിന്‍െറ കീശക 
ളില്‍ നിറച്ചു. പിന്നെ അവന്‍ മടങ്ങി വന്ന്‌ 
ആ കായകള്‍ കലത്തിലിട്ടു. എന്നാല്‍ അവ 

















2 രാജാക്കന്മാര്‍ 4:32-5:7 


ണ്ടാക്കിയ അപ്പവുമായി വന്നു. യവം കൊണ്ടു 
ണ്ടാക്കിയ ഇരുപത്‌ അപ്പക്കഷണങ്ങളും ചാ 
ക്കില്‍ പുതിയ ധാന്യവും അയാള്‍ കൊണ്ടുവ 
ന്നിരുന്നു. അപ്പോള്‍ എലീശാ പറഞ്ഞു, “ഈ 
ഭക്ഷണം അവര്‍ക്കു കഴിക്കാനായി വിളമ്പുക.” 

43എലീശയുടെ ശിഷ്യന്‍ ചോദിച്ചു, “എന്ത്‌? 
ഇവിടെ നൂറു പേരുണ്ട്‌. ഇത്രയും ഭക്ഷണം 
കൊണ്ട്‌ അവര്‍ക്കെല്പാവര്‍ക്കും എങ്ങനെ കൊടു 
ക്കാനാവും?” എന്നാല്‍ എലീശാ പറഞ്ഞു, 
“ഭക്ഷണം അവര്‍ക്കു കഴിക്കാന്‍ കൊടുക്കുക. 
യഹോവ പറയുന്നു, “അവര്‍ തിന്നാലും ഭക്ഷ 
ണം മിച്ചം വരും.” 

4്അപ്പോള്‍ എലീശയുടെ ഭൃത്യന്‍ ഭക്ഷണമെ 
ടുത്ത്‌ പ്രവാചകസംഘത്തിന്‍െറ മുമ്പില്‍ 
വച്ചു. പ്രവാചകന്മാര്‍ക്ക്‌ വേണ്ടത്ര ഭക്ഷിക്കാനു 
ണ്ടായിരുന്നു. പോരെങ്കില്‍ ഭക്ഷണം മിച്ചവുമു 
ണ്ടായിരുന്നു! യഹോവ പറഞ്ഞതു പോലെ 
യാണതു സംഭവിച്ചത്‌. 








നയമാന്‍െറ പ്രശ്നം 

അരാമിലെ രാജാവിന്‍െറ സേനാനായക 

നായിരുന്നു നയമാന്‍. അവന്‍ രാജാവിനു 
വളരെ പ്രധാനപ്പെട്ടവനായിരുന്നു. അരാമിനെ 
വിജയത്തിലേക്കു നയിക്കുവാന്‍ യഹോവ നയ 
മാനെ ഉപയോഗിച്ചതിനാലാണ്‌ അവന്‍ 
രാജാവിനു പ്രിയങ്കരനായത്‌. മഹാനും കരുത്ത 
നുമായിരുന്നുവെങ്കിലും നയമാനു കുഷ്ഠരോഗം 
ബാധിച്ചിരുന്നു. 

യിസ്രായേലില്‍ യുദ്ധം ചെയ്യാന്‍ അരാമൃ 
സേന അനേകം ഭടസംഘങ്ങളെ അയച്ചിരുന്നു. 
ആ ഭടന്മാര്‍ അനേകം പേരെ തങ്ങളുടെ അടിമ 
കളാക്കാ൯ പിടിച്ചു. ഒരിക്കല്‍ അവര്‍ യിസ്ധ്രാ 
യേലില്‍നിന്നും ഒരു പെണ്‍കുട്ടിയെ പടികൂടി. 
ആ പെണ്‍കുട്ടി നയമാന്‍െറ ഭാര്യയുടെ ദാസി 
യായി. ഈ പെണ്‍കുട്ടി നയമാന്‍െറ ഭാര്യ 
യോടു പറഞ്ഞു, “എന്‍െറ യജമാനന്‍ ശമര്യ 
യില്‍ വസിക്കുന്ന പ്രവാചകനെ കാണണ 
മെന്നു ഞാനാശിക്കുന്നു. നയമാനന്‍െറ കുഷ്ഠം 
ഭേദമാക്കാന്‍ ആ പ്രവാചകനു കഴിയും.” 

ദ്നയമാന്‍ തന്‍െറ യജമാനനായ അരാംരാജാ 
വിറ അടുത്തേക്കു പോയി. യിസ്രായേലു 
കാരിയായ പെണ്‍കുട്ടി പറഞ്ഞ കാര്യങ്ങള്‍ 
നയമാ൯ അരാമിലെ രാജാവിനോടു പറഞ്ഞു. 

അപ്പോള്‍ അരാമിലെ രാജാവു പറഞ്ഞു, 
“ഇപ്പോള്‍ പോകൂ. ഞാന്‍ യിസ്രായേല്‍രാജാ 











എത്തരത്തിലുള്ള കായകളാണെന്ന്‌ പ്രവാചക 
ന്മാരുടെ സംഘം അറിഞ്ഞിരുന്നില്ല. 
40അനന്തരം അവര്‍ കുറേ പായസമെടുത്ത്‌ 
ചിലര്‍ക്ക്‌ കഴിക്കാന്‍ നല്‍കി. എന്നാല്‍ പായ 
സം കഴിക്കാനാരംഭിച്ചപ്പോള്‍ അവര്‍ എലീശ 
യോടു വിളിച്ചു പറഞ്ഞു, “ദൈവപുരുഷാ! 
കലത്തില്‍ വിഷം കലര്‍ന്നിട്ടുണ്ട്‌” ആ ഭക്ഷണം 
ഭക്ഷ്യയോഗ്യമല്ലാത്തതിനാല്‍ അവര്‍ക്കതു കഴി 
ക്കാനായില്ല. 44എന്നാല്‍ എലീശാ പറഞ്ഞു, 
“അല്പം മാവു കൊണ്ടുവരൂ.” അവര്‍ എലീശയ്ക്ക്‌ 
മാവു കൊണ്ടുവന്നു കൊടുക്കുകയും അത്‌ കല 
ത്തിലിടുകയും ചെയ്തു. അപ്പോള്‍ എലീശാ 
പറഞ്ഞു,“ പായസം അവര്‍ക്ക്‌ കഴിക്കാനായി 
വിളമ്പിക്കൊടുക്കുക. "പായസത്തിന്‌ യാ 
തൊരു തകരാറും ഉണ്ടായിരുന്നില്പതാനും! 





പ്രവാചകസംഘത്തെ എലീശാ തീറ്റുന്നു 
ബാല്‍ -ശാലീശയില്‍നിന്നുള്ള ഒരാള്‍ 
ദൈവപുരുഷന്‌ ആദ്യത്തെ വിളവില്‍നിന്നു 





വിന്‌ ഒരു കത്തയയ്ക്കുകയും ചെയ്യാം.” 
അതിനാല്‍ നയമാന്‍ യിസ്ധരായേലിലേക്കു 
പോയി. നയമാന്‍ ഏതാനും കാഴ്ച വസ്തു 
ക്കളും കയ്യിലെടുത്തു. എഴുന്നൂറ്റ൯പതു പണ്ട്‌ 
വെള്ളിയും ആറായിരം കഷണം സ്വര്‍ണ്ണവും 
പത്തുകൂട്ടം വസ്ത്രങ്ങളും നയമാ൯ന്‍ എടുത്തു. 
അരാമിലെ രാജാവ്‌ യിസ്രായേല്‍രാജാവിനെ 
ഴൂതിയ കത്തും നയമാന്‍ കയ്യിലെടുത്തു. കത്ത്‌ 
ഇങ്ങനെയായിരുന്നു: “...എനന്‍െറെ ദാസനായ 
നയമാനെ ഞാന്‍ അങ്ങയുടെ അടുത്തേക്കയ 
യ്ക്കുന്നു എന്നു കാണിച്ചുകൊണ്ടുള്ള കത്താ 
ണിത്‌. അവന്‍െറ കുഷ്ഠരോഗം ശമിപ്പിച്ചാലും.” 
ആ കത്തുവായിച്ചപ്പോള്‍ താന്‍ ദു:ഖിതനും 
മനസ്സു തെറ്റിയവനാണെന്നും കാണിക്കാന്‍ 
യിസ്രായേല്‍രാജാവ്‌ തന്‍റെ വസ്ത്രങ്ങള്‍ 
വലിച്ചു കീറി. യിസ്രായേല്‍ രാജാവു പറഞ്ഞു, 
“ഞാന്‍ ദൈവമാണോ? അല്ല! ജീവനും മരണ 
ത്തിനുംമേല്‍ എനിക്കൊരു ശക്തിയുമില്ല. 
പിന്നെ, അരാംരാജാവ്‌ എന്തുകൊണ്ടാണ്‌ 





2 രാജാക്കന്മാര്‍ 5:8-25 


കുഷ്ഠരോഗം ബാധിച്ച ഒരുവനെ സുഖപ്പെടു 
ത്താന്‍ എന്‍െറയടുത്തേക്കയച്ചത്‌? ഇതേപ്പറ്റി 
ആലോചിച്ചാല്‍ ഇതൊരു കെണിയാണെന്നു 


380 


എലീശാ അതു നിരസിച്ചു. 17അപ്പോള്‍ നയ 
മാന്‍ പറഞ്ഞു, “ഈ കാഴ്ചവസ്തു അങ്ങ്‌ 
സ്വീകരിക്കൂന്നില്ലെങ്കില്‍ എനിക്കുവേണ്ടി കുറ 





നിങ്ങള്‍ക്കു കാണാനാവും. അരാമിലെ രാജാവ്‌ 
ഒരു യുദ്ധം തുടങ്ങാന്‍ ശ്രമിക്കുകയാണ്‌!” 
$യിസ്രായേല്‍രാജാവിനന്‍െറ മനസ്സു കുഴയു 
കയും അയാള്‍ തന്‍െറ വസ്ത്രങ്ങള്‍ കീറുകയും 
ചെയ്തുവെന്ന്‌ ദൈവപുരുഷനായ എലീശാ 
കേട്ടു. രാജാവിന്‌ എലീശാ ഈ സന്ദേശമയച്ചു: 
“അങ്ങെന്തിനാണങ്ങയുടെ വസ്ത്രങ്ങള്‍ കീറി 
യത്‌? നയമാന്‍ എന്‍െറ അടുത്തേക്കു വരട്ടെ. 
അപ്പോള്‍ യിസ്രായേലില്‍ ഒരു പ്രവാചകനുള്ള 





ഞ്ഞപക്ഷം ഈ സംഗതിയെങ്കിലും ചെയ്യുക. 
എന്‍െറ രണ്ടു കോവര്‍കഴുതകള്‍ക്കു ചൂമക്കാവു 
ന്നത്ര മണ്ണ്‌ യിസ്രായേലില്‍നിന്നും എന്‍െറ 
പാത്രങ്ങളില്‍ നിറയ്ക്കാന്‍ അനുവദിച്ചാലും. * 
എന്തെന്നോ? കാരണം, ഞാനിനി വ്യാജദൈവ 
ങ്ങള്‍ക്ക്‌ ഹോമയാഗമോ ബലികളോ അര്‍പ്പിക്കു 
കയില്ല. യഹോവയ്ക്കു മാത്രം ഞാന്‍ ഇനി 
ബലികളര്‍പ്പിക്കും! ഇക്കാര്യങ്ങളില്‍ എന്നോടു 
പൊറുക്കണമെന്നു ഞാന്‍ യഹോവയോടു പ്രാ 








കാര്യം അയാളറിയും!” 

അതിനാല്‍ നയമാ൯ തന്‍െറ കുതിരകളോടും 
രഥങ്ങളോടുമൊപ്പം എലീശയുടെ ഗൃഹത്തില്‍ 
വരികയും വാതില്‍ക്കല്‍ കാത്തു നില്‍ക്കുകയും 
ചെയ്തു. 10നയമാനന്‍െറയടുത്തേക്ക്‌ എലീശാ 
ഒരു ദൂതനെ അയച്ചു. ദൂതന്‍ പറഞ്ഞു, “പോയി 
യോര്‍ദ്ദാന്‍നദിയില്‍ ഏഴുതവണ കുളിക്കുക. 
അപ്പോള്‍ നിന്‍െറ ത്വക്ക്‌ സുഖപ്പെടുകയും നീ 
ശുദ്ധിയുള്ളവനും വൃത്തിയുള്ളവനുമാവുകയും 
ചെയ്യും.” 

1നയമാന്‍ കോപത്തോടെ അവിടുന്നു 
പോയി. അവന്‍ പറഞ്ഞു, “എലീശാ കുറഞ്ഞ 
പക്ഷം പുറത്തേക്കുവന്ന്‌ എന്‍െറ മുമ്പില്‍ നില്‍ 
ക്കുകയും അവന്‍റെ ദൈവമാകുന്ന യഹോ 
വയെ വിളിക്കുകയും ചെയ്യുമെന്ന്‌ ഞാന്‍ 
കരുതി. അവന്‍ എന്‍െറ ശരീരത്തിനുമേല്‍ 
തന്‍െറ കൈവീശി എന്‍െറ കുഷ്ഠം സുഖപ്പെടു 
ത്തുമെന്നു ഞാന്‍ കരുതി! ദമ്മേശെക്കിലെ 
നദികളായ അബാനയും പര്‍പ്പരും യിസ്രായേ 
ലിലെ എല്ലാ ജലാശയങ്ങളെയുംകാള്‍ ശ്രേഷ്ഠ 
മാണ്‌! എന്തുകൊണ്ട്‌ ദമ്മേശെക്കിലെ ആ ജലാ 
ശയങ്ങളില്‍ കുളിച്ച്‌ എനിക്കു വൃത്തിയായി 
ക്കൂടാ?” അതിനാല്‍ നയമാന്‍ തിരിച്ചുപോയി. 
അവന്‍ വല്ലാതെ കോപിച്ചിരുന്നു! 

13എന്നാല്‍ നയമാന്‍െറ ദാസന്മാര്‍ അവനെ 
സമീപിച്ച്‌ അവനോടു സംസാരിച്ചു. അവര്‍ 
പറഞ്ഞു, “പിതാവേ, മഹത്തായ കാര്യങ്ങള്‍ 
ചെയ്യാന്‍ പ്രവാചകന്‍ പറഞ്ഞിട്ടുണ്ടെങ്കില്‍ 
അങ്ങ്‌ അതു ചെയ്യണം! അല്ലേ? അതിനാല്‍ 
അനായാസമായ എന്തെങ്കിലും ചെയ്യാന്‍ 
അവന്‍ നിന്നോടു പറഞ്ഞാല്‍ അതും അങ്ങു 
ചെയ്യണം. “കുളിക്കു, നീ ശുദ്ധനും വൃത്തിയുള്ളവ 
നുമാകും' എന്നവന്‍ പറഞ്ഞു.” 

14അതിനാല്‍ ദൈവപുരുഷന്‍ പറഞ്ഞ കാര്യ 
ങ്ങള്‍ നയമാ൯ ചെയ്തു. നയമാ൯ന്‍ യോര്‍ദ്ദാന്‍ 
നദിയില്‍ ഏഴുതവണകുളിച്ച്‌ ശുദ്ധനും വൃത്തി 
യുള്ളവനുമായിത്തീര്‍ന്നു! ഒരു ശിശുവിന്‍െറ 
തൊലി പോലെ മൂൃദുവായിത്തീര്‍ന്നു നയ 
മാന്‍െറ തൊലി. 

15നയമാനും അവന്‍െറ സംഘവും ദൈവപു 
രൂഷന്‍െറെ അടുത്തേക്കു മടങ്ങിവന്നു. അവന്‍ 
എലീശയുടെ മുമ്പില്‍ നിന്നുകൊണ്ടു പറ 
ഞ്ഞു, “ഇതാ, യിസ്രായേലിലല്ലാതെ ഭൂമിയി 
ലൊരിടത്തും ദൈവമില്ലെന്ന്‌ ഞാനറിയുന്നു! 
ഇപ്പോള്‍ ദയവായി എന്‍െറ കാഴ്ചവസ്തു 
സ്വ 




















ര്‍ത്ഥിക്കുകയും ചെയ്യുന്നു: ഭാവിയില്‍ എന്‍െറ 
യജമാനനായ അരാമിലെ രാജാവ്‌ രിമ്മോ 
നിലെ ആലയത്തിലേക്കു വ്യാജദൈവത്തെ 
ആരാധിക്കാന്‍ പോയേക്കാം. രാജാവ്‌ എന്‍െറ 
മേല്‍ ഒരു താങ്ങിനായി ചാരുമ്പോള്‍ എനിക്കു 
രിമ്മോനിലെ ആലയത്തില്‍ മുട്ടു കുത്തേണ്ടി 
വരും, അങ്ങനെ സംഭവിക്കുമ്പോള്‍ എന്നോടു 
പൊറുക്കണമേയെന്ന്‌ ഞാന്‍ യഹോവയോട 
പേക്ഷിക്കുന്നു.” 

19അപ്പോള്‍ എലീശാ നയമാനോടു പറഞ്ഞു, 
“സമാധാനത്തില്‍ പോകൂ.” അതിനാല്‍ എലീ 
ശാ നയമാനെ വിട്ട അല്പദൂരം പോയി. 2പക്ഷേ 
ദൈവപുരുഷനായ എലീശയുടെ ദാസനായ 
ഗേഹസി സ്വയം പറഞ്ഞു, “ഇതാ, എന്‍െറ 
യജമാനനായ എലീശാ, അരാമ്യനായ നയ 
മാനെ അവന്‍െറ കാഴ്ചവസ്തുക്കള്‍ സ്വീകരി 
ക്കാതെ വിട്ടിരിക്കുന്നു! ജീവിക്കുന്ന യഹോവയാ 
ണെ, ഞാനവന്‍െറ പിന്നാലെ ഓടിച്ചെന്ന്‌ 
കുറേ സമ്മാനങ്ങള്‍ സ്വീകരിക്കും!” അതിനാല്‍ 
ഗേഹസി നയമാന്‍െറയടുത്തേക്കോടി. 

തനിക്കു പിന്നാലെ ആരോ ഓടി വരുന്നത്‌ 
നയമാന്‍൯ കണ്ടു. ഗേഹസിയെ കാണാന്‍ അവന്‍ 
തേരില്‍ നിന്നിറങ്ങി. നയമാ൯ന്‍ ചോദിച്ചു, 
“എല്ലാം ശരി തന്നെയല്ലേ?” 2മഗേഹസി പറ 
ഞ്ഞു, “ഉവ്വ്‌, എല്ലാം ശരിതന്നെ. എന്‍െറ യജമാ 
നന്‍ എന്നെ അയച്ചു. അദ്ദേഹം പറഞ്ഞു, 
“നോക്കൂ, എഫ്രയീമിലെ കുന്നിന്‍പ്ര ദേശത്തുള്ള 
പ്രവാചകസംഘത്തിലെ രണ്ടു ചെറുപ്പക്കാര്‍ 
എന്‍െറയടുത്തു വന്നു. ദയവായി അവര്‍ക്ക്‌ 
എഴുപത്തഞ്ചു പാണ്ട വെള്ളിയും രണ്ടു കൂട്ടം 
വസ്ത്രങ്ങളും നല്‍കുക!” 

23നയമാ൯ന്‍ പറഞ്ഞു, “ദയവായി നൂറ്റമ്പതു 
പരണ്ട്‌ എടുത്താലും!” വെള്ളി എടുക്കുന്നതിന്‌ 
നയമാന്‍ ഗേഹസിയെ നിര്‍ബ്ബന്ധിച്ചു. നയ 
മാന്‍ രണ്ടു സഞ്ചികളിലായി നൂറ്റമ്പതു പാണ്ട്‌ 
വയ്ക്കുകയും രണ്ടു കൂട്ടം വസ്ത്രങ്ങള്‍ എടുക്കു 
കയും ചെയ്തു. അനന്തരം നയമാന്‍ ആ സാധ 
നങ്ങള്‍ തന്‍െറ ദാസന്മാരില്‍ രണ്ടു പേരെ 
ഏല്പിക്കുകയും ചെയ്തു. ദാസന്മാര്‍ ആ സാധന 
ങ്ങള്‍ ഗേഹസിയ്ക്കായി കൊണ്ടുപോയി. 24മല 
യിലേക്കു വന്നപ്പോള്‍ ഗേഹസി ദാസന്മാരില്‍ 
നിന്നും ഈ സാധനങ്ങള്‍ എടുക്കുകയും ചെ 
യ്തു. ഗേഹസി ദാസന്മാരെ പറഞ്ഞയയ്ക്കു 
കയും അവര്‍ പോകുകയും ചെയ്തു. അനന്തരം 
ഗേഹസി ആ സാധനങ്ങള്‍ വീട്ടില്‍ ഒളിച്ചു 


വച്ചു. 


























കരിച്ചാലും!” 16എന്നാല്‍ എലീശാ പറ 
ഞ്ഞു, “ഞാന്‍ യഹോവയെ ശുശ്രൂഷിച്ചു. ജീവ 
നുള്ള യഹോവയാണെ ഞാന്‍ സത്യം ചെയ്യു 
ന്നു, ഒരു കാഴ്ച വസ്തുവും ഞാന്‍ സ്വീകരി 
ക്കില്ല.” 
എലീശയെക്കൊണ്ട്‌ കാഴ്ച വസ്തു സ്വീകരി 
പ്പിക്കാന്‍ നയമാ൯ ആവുന്നത്ര ശ്രമിച്ചെങ്കിലും 


28ഗേഹസി കടന്നുവന്ന്‌ തന്‍െറ യജമാന 
നായ എലീശയുടെ മുമ്പില്‍ നിന്നു. എലീശാ 





എന്‍െറ അനുവദിച്ചാലും യിസ്രായേല്‍ഭൂമി 
പവിത്രമാണെന്നും തന്‍െറ സ്വദേശത്ത്‌ യഹോ 
വയെ ആരാധിക്കാന്‍ ആമണ്്‌ ഉപയോഗിക്കാമെന്നും 
നയമാന്‍ കരുതിയിരിക്കാം. 








381 


ഗേഹസിയോടു ചോദിച്ചു, “ഗേഹസി നീ 
എവിടെയായിരുന്നു?” ഗേഹസി പറഞ്ഞു, 
“ഞാനെങ്ങും പോയില്ല.” 2എലീശാ, ഗേഹസി 
യോടു പറഞ്ഞു, “അതു സത്യമല്ല! നയമാ൯ 
നിന്നെ കാണാന്‍ തന്‍െറ രഥത്തില്‍ നിന്നിറങ്ങി 
യപ്പോള്‍ എന്റെറ ഹൃദയം നിന്നോടൊലപ്പുമുണ്ടാ 





2 രാജാക്കന്മാര്‍ 5:26-6:22 


അരാമ്യരാജാവ്‌ അവരോടു പറഞ്ഞു, “യിസ്ധ്രാ 
യേല്‍രാജാവിനുവേണ്ടി ആരാണു ചാരപ്പണി 
നടത്തുന്നതെന്ന്‌ എന്നോടു പറയുക.” 12അ 
രാമ്ൃയരാജാവിന്‍െറ ഉദ്യോഗസ്ഥന്മാരിലൊരാള്‍ 
പറഞ്ഞു, “എന്‍െറ യജമാനനും രാജാവുമായ 
വനേ, ഞങ്ങളിലാരും ഒരു ചാരനല്ല! യിസ്രായേ 








D 





യിരുന്നു. ഇത്‌ പണം, വസ്ത്രങ്ങള്‍, ഒലീവ്‌, 
മുന്തിരി, ആട, പശുക്കള്‍, സ്ത്രീപുരുഷ അടി 
മകള്‍ എന്നിവ സ്വീകരിക്കാനുള്ള സമയമല്ല. 
2ഇനി നിനക്കും നിന്‍െറ പി൯ഗാമികള്‍ക്കും 
നയമാന്‍െറ രോഗം പിടിപെടും. നിങ്ങള്‍ക്ക്‌ 
എന്നെന്നേക്കും കുഷ്ഠം ഉണ്ടായിരിക്കും!” 
ഗേഹസി .എലീശയെ വിട്ടപ്പോള്‍ ഗേഹസി 
യൂടെ ത്വക്ക്‌ മഞ്ഞുപോലെ വെളുത്തിരുന്നു. 
ഗേഹസിക്ക്‌ കുഷ്ഠരോഗം പിടിപെട്ടു. 





എലീശയും കോടാലിത്തലയും 
Oe cee എലീശയോടു പറ 
ഞ്ഞു, “ഞങ്ങള്‍ ആ സ്ഥലത്താണു താമസി 
ക്കുന്നത്‌. എന്നാല്‍ അവിടം വളരെ ചെറിയ 
സ്ഥലമാണ്‌. 2ഞങ്ങള്‍ അല്പം തടി വെട്ടാന്‍ 
യോര്‍ ദ്ദാ൯നദീതീരത്തേക്കു പൊയ്ക്കൊള്ളട്ടെ. 
ഞങ്ങളോരോരുത്തരും തടികൊണ്ടു വന്ന്‌ 
ഞങ്ങള്‍ താമസിക്കാനുള്ള സ്ഥലം അവിടെ 
ഉണ്ടാക്കാം.” 
എലീശാ മറുപടി പറഞ്ഞു, “കൊള്ളാം, 
പോയി അങ്ങനെ ചെയ്യൂ.” ഒരാള്‍ പറഞ്ഞു, 
“ദയവായി ഞങ്ങളോടൊപ്പം വന്നാലും.” എലീ 











ലുള്ള പ്രവാചകനായ എലീശയ്ക്ക്‌, അങ്ങ്‌ 
കിടപ്പറയില്‍ വച്ചു പറയുന്ന രഹസ്യങ്ങള്‍ 


മുഴുവനും -വാക്കുകള്‍ പോലും -യിന്രായേല്‍ 
രാജാവിനോടു പറയാന്‍ കഴിയും!" 
13അരാമൃരാജാവു പറഞ്ഞു, “എലീശയെ 


കണ്ടുപിടിക്കുക. അവനെ പിടികൂടാന്‍ ഞാന്‍ 
ആളയയ്ക്കുന്നുണ്ട്‌ ഭൃത്യന്മാര്‍ അരാമൃരാജാവി 
നോടു പറഞ്ഞു, “എലീശാ ദോഥാനിലുണ്ട്‌!” 
14അപ്പോള്‍ അരാമ്യരാജാവ്‌ കുതിരകളും രഥങ്ങ 
ളും വലിയൊരു സൈന്യത്തെയും ദോഥാനിലേ 
ക്കയച്ചു. അവര്‍ രാത്രിയില്‍ അവിടെയെത്തി 
നഗരം വളഞ്ഞു. 1“എലീശയുടെ ഭൃത്യന്‍ അന്ന്‌ 
അതിരാവിലെ എഴുന്നേറ്റു. ഭൃത്യന്‍ പുറത്തേ 
ക്കിറങ്ങിയപ്പോള്‍ തേരുകളും കുതിരകളു മട 
ങ്ങിയ സൈന്യം നഗരത്തെ വളഞ്ഞിരിക്കുന്ന 
താണു കണ്ടത്‌! ഭൃത്യന്‍ എലീശയോടു ചോദിച്ചു, 
“ഓ, എന്‍െറ യജമാനനേ, നമ്മളിപ്പോള്‍ എന്തു 
ചെയും?” 1എലീശാ പറഞ്ഞു, “ഭയപ്പെടരുത്‌! 
നമുക്കു വേണ്ടി യൂദ്ധം ചെയ്യുന്ന സൈന്യം 
അരാമിനു വേണ്ടി യുദ്ധം ചെയ്യുന്ന സൈന്യ 
ത്തെക്കാള്‍ വലുതാണ്‌!” 17അനന്തരം എലീശാ 
പ്രാര്‍ത്ഥിച്ചു, “യഹോവേ, എന്‍െറ ഭൂത്യനു 








ശാ പറഞ്ഞു, “കൊള്ളാം, ഞാന്‍ നിങ്ങളോ 
ടൊപ്പം വരാം.” “അങ്ങനെ എലീശാപ്രവാചക 
സംഘത്തോടൊപ്പം പോയി. യോര്‍ദ്ദാ൯നദീ 
തീരത്ത്‌ എത്തിയപ്പോള്‍ അവര്‍ മരം മുറിക്കാന്‍ 
തുടങ്ങി. പക്ഷേ ഒരാള്‍ ഒരു മരം വെട്ടിക്കൊ 
ണ്ടിരിക്കവേ അയാളുടെ കോടാലിത്തല അതി 
നെറ പിടിയില്‍നിന്നും ഈരി വെള്ളത്തില്‍ 
വീണു. അയാള്‍ നിലവിളിച്ചു, “യജമാനനേ! 
ഞാനതു വായ്പ വാങ്ങിയതാണ്‌!” ദൈവപുരു 
ഷന്‍ പറഞ്ഞു, “എവിടെയാണതു വീണത്‌?” 
കോടാലിത്തല വീണസ്ഥലം അയാള്‍ എലീ 
ശയ്ക്കു കാണിച്ചുകൊടുത്തു. എലീശാ ഒരു 
കമ്പു വെട്ടിയെടുത്ത്‌ വെള്ളത്തിലേക്കിട്ടു. വടി 
ഇരുമ്പുകോടാലിത്തലയെ വെള്ളത്തില്‍ പൊ 
ന്തിച്ചു. "എലീശാ പറഞ്ഞു, “കോടാലിത്തല 


9 








കാണാന്‍ കഴിയുംവിധം അവന്‍െറ കണ്ണുകള്‍ 
തുറക്കേണമേ.” യഹോവ യുവാവിന്‍െറ കണ്ണു 
കള്‍ തുറക്കുകയും പര്‍വൃതം അഗ്നിമയമായ 
കുതിരകളാലും തേരുകളാലും നിറഞ്ഞു നില്‍ 
ക്കുന്നത്‌ അവന്‍ കാണുകയും ചെയ്തു. അവ 
യെല്ലാം എലീശയ്ക്കു ചുറ്റുമായിരുന്നു! 18ആ 
ഗ്നിമയമായ ആ കുതിരകളും തേരുകളും എലീ 
ശയുടെ അടുത്തേക്കിറങ്ങി വന്നു. എലീശാ 
യഹോവയോടു പ്രാര്‍ത്ഥിച്ചു, “ഇവരെ അങ്ങ്‌ 
അന്ധരാക്കണമെന്നു ഞാന്‍ പ്രാര്‍ത്ഥിക്കുന്നു.” 

അനന്തരം എലീശാ ആവശ്യപ്പെട്ടതുപോലെ 
തന്നെ യഹോവ അരാമ്യസേനയ്ക്ക്‌ അന്ധത 
വരുത്തി. 9എലീശാ അരാമ്യസേനയോടു പറ 
ഞ്ഞു, “നേരായ മാര്‍ഗ്ഗം ഇതല്ല. നേരായ നഗ 
രവും ഇതല്ല. എന്നെ പിന്തുടരുക. നിങ്ങളന്വേ 














എടുത്തോളൂ!” അയാള്‍ കൈ നീട്ടി അതെടുക്കു 
കയും ചെയ്തു. 


യിസ്രായേല്‍രാജാവിനെ കുടുക്കാന്‍ 
അരാമ്യരാജാവിന്‍െറ ശ്രമം 

&അരാമിലെ രാജാവ്‌ യിസ്ധ്രായേലിനെതിരെ 
യുദ്ധത്തിനൊരുങ്ങുകയായിരുന്നു. അയാള്‍ 
തന്‍റെ സൈനികോദ്യോഗസ്ഥന്മാരുടെ ഒരു 
സമിതി വിളിച്ചുകൂട്ടി. അയാള്‍ പറഞ്ഞു, 
“ഇവിടെ ഒളിച്ചിരുന്ന്‌ യിസ്രായേലുകാര്‍ വരു 
മ്പോള്‍ അവരെ ആക്രമിക്കണം.” 

“എന്നാല്‍ ദൈവപുരുഷ൯ന്‍ യിസ്രായേല്‍ 
രാജാവിന്‌ ഒരു സന്ദേശമയച്ചു. എലീശാ പറ 


ഷിക്കുന്നവന്‍െറെ അടുത്തേക്കു ഞാന്‍ നിങ്ങളെ 
നയിക്കാം. "അനന്തരം എലീശാ അരാമ്യ സൈ 
നയത്തെ ശമര്യയിലേക്കു നയിച്ചു. 

2%അവര്‍ ശമര്യയിലെത്തിയപ്പോള്‍ എലീശാ 
പറഞ്ഞു, “യഹോവേ, se OR വേണ്ടി 
ഇവരുടെ കണ്ണുകള്‍ തുറക്കേണമേ.” അപ്പോള്‍ 
യഹോവ അവരുടെ കണ്ണുകള്‍ തുറക്കുകയും 
തങ്ങള്‍ ശമര്യാ നഗരത്തിലാണെന്ന്‌ അവര്‍ക്കു 
ബോധ്യപ്പെടുകയും ചെയ്തു! 2യിന്രായേല്‍ 
രാജാവ്‌ അരാമ്യസേനയെ കണ്ടു. യിസ്രായേല്‍ 
രാജാവ്‌ എലീശയോടു ചോദിച്ചു, “എന്‍െറ 
പിതാവേ, ഞാനിവരെ വധിക്കണോ? ഞാനി 
വരെ വധിക്കണോ?” 














ഞ്ഞു, “സൂക്ഷിച്ചിരിക്കുക! ആ സ്ഥലത്തുകൂടെ 
പോകരുത്‌! അരാമൃഭടന്മാര്‍ അവിടെ ഒളിച്ചി 
രൂപ്പുണ്ട്‌” 14ദൈവപുരുഷന്‍ മുന്നറിയിപ്പു നല്‍ 
കിയ സ്ഥലത്തുള്ള തന്‍െറ ഭടന്മാര്‍ക്ക്‌ യിസ്ധ്രാ 
യേല്‍രാജാവ്‌ ഒരു സന്ദേശമയച്ചു. അങ്ങനെ 
യിസ്രായേല്‍രാജാവ്‌ കുറേപ്പേരെ രക്ഷിച്ചു. 
ഇതില്‍ അരാമ്യരാജാവ്‌ ഞെട്ടിത്തെറിച്ചു. 
തന്‍െറ സൈനികോദ്യോഗസ്ഥന്മാരെ വിളിച്ച്‌ 





22എലീശാ മറുപടി പറഞ്ഞു, “വേണ്ട, അവ 
രെ വധിക്കരുത്‌. നിന്‍െറ വാളും അമ്പും വില്ലും 
ഉപയോഗിച്ചു പിടിച്ചവരെയാണോ നീ 
വധിക്കുവാന്‍ ആഗ്രഹിക്കുന്നത്‌? അരാമൃ 








നിന്‍െറ ... ആഗ്രഹിക്കുന്നത്‌? “ഈ മനുഷ്യരെ 
ഞാനാണിവിടെ കൊണ്ടുവന്നത്‌, അതുകൊണ്ട്‌ 
അവരുടെ കാരൃത്തില്‍ എനിക്കാണുത്തരവാദിത്വം” 
എന്നാണ്‌ എലീശാ അര്‍ത്ഥമാക്കുന്നത്‌. 


2 രാജാക്കന്മാര്‍ 6:23-7:8 


സൈന്യത്തിന്‌ കുറെ അപ്പവും വെള്ളവും നല്‍ 
കുക. എന്നിട്ടവരെ തങ്ങളുടെ നാട്ടില്‍ യജമാ 
നനന്‍െെറയടുത്തേക്കു പോകാനനുവദിക്കുക.” 
2മയിനസ്രായേല്‍രാജാവ്‌ അരാമ്യസേനയ്ക്ക്‌ 
ധാരാളം ഭക്ഷണം തയ്യാറാക്കി. അരാമ്യസേന 
തിന്നുകയും കുടിക്കുകയും ചെയ്തു. അനന്തരം 
യിസ്രായേല്‍രാജാവ്‌ അരാമ്യസേനയെ അവ 
രുടെ യജമാനനന്‍െറയടുത്തേക്കയച്ചു. അരാമ്യ 
സേന യജമാനനന്‍െറയടുത്തേക്കു മടങ്ങിപ്പോ 
യി. അരാമ്ൃര്‍ പിന്നീട്‌ യിസ്രായേല്‍ ആക്രമി 
ക്കാന്‍ കൂടുതല്‍ ഭടന്മാരെ അങ്ങോട്ടയച്ചില്ല. 


ശമര്യയില്‍ പട്ടിണിയുടെ ഭീകരകാലം 

2ഇങ്ങനെയൊക്കെ സംഭവിച്ചതിനു ശേഷം 
അരാമ്ൃരാജാവായ ബെ൯-ഹദദ്‌ തന്‍െറ സൈ 
നയത്തെ തയ്യാറാക്കി ശമര്യനഗരം വളഞ്ഞ്‌ 
അതിനെ ആക്രമിക്കാനായി പോയി. 25നഗര 
ത്തിലേക്കു ആഹാരപദാര്‍ത്ഥങ്ങള്‍ കൊണ്ടു 
വരാന്‍ ഭടന്മാര്‍ ജനങ്ങളെ അനുവദിച്ചില്ല. 
അങ്ങനെ ശമര്യയില്‍ കൊടുംപട്ടിണിയുടെ 
കാലമുണ്ടായി. ഒരു കഴുതത്തലയ്ക്കു എണ്‍പതു 
വെള്ളിക്കഷണങ്ങള്‍ വിലയാകുന്നത്ര മോശ 
മായ സ്ഥിതിയായി ശമര്യയില്‍. കാല്‍കാബ്‌ 
പ്രാവിന്‍കാഷ്ഠത്തിന്‌ അഞ്ചു വെള്ളിക്കഷണ 
ങ്ങളും വിലയായി. 

2%യിസ്രായേല്‍രാജാവ്‌ നഗരഭിത്തിയിലൂടെ 
നടക്കുകയായിരുന്നു. ഒരു സ്ത്രീ അദ്ദേഹ 
ത്തോടു വിളിച്ചു പറഞ്ഞു, “എന്‍റെ യജമാ 
നനും രാജാവുമായവനേ, ദയവായി എന്നെ 
സഹായിക്കൂ!” 27യിസ്രായേല്‍രാജാവുൂ പറ 
ഞ്ഞു, യഹോവ നിന്നെ സഹായിക്കുന്നില്ലെ 
ങ്കില്‍പ്പിന്നെ എനിക്കെങ്ങനെ നിന്നെ സഹായി 
ക്കാനാവും? നിനക്കു തരാന്‍ എന്‍െറ കയ്യില്‍ 
ഒന്നുമില്ല, മെതിക്കളത്തില്‍നിന്നുള്ള ധാന്യമോ 
മുന്തിരിച്ചക്കില്‍നിന്നുള്ള വീഞ്ഞോ ഇല്ല.” 
28അനന്തരം യിസ്രായേല്‍രാജാവ്‌ ആ സ്ത്രീ 
യോടു ചോദിച്ചു, “എന്താണു പ്രശ്നം?” സ്ത്രീ 
മറുപടി പറഞ്ഞു, “ഇവള്‍ എന്നോടു, “നമുക്ക്‌ 
ഇന്നു കൊന്നുതിന്നാനായി നിന്‍െറ പുത്രനെ 
തരിക. അപ്പോള്‍ നാളെ നമുക്ക്‌ എന്‍െറ 
പുത്രനെ തിന്നാം” എന്നു പറഞ്ഞു. 2അതിനാല്‍ 
ഞങ്ങള്‍ എന്‍െറ പുത്രനെ പുഴുങ്ങിത്തിന്നു. 
പിറ്റേന്ന്‌ ഇവളോടു ഞാന്‍, “നമുക്കു കൊന്നു 
തിന്നാന്‍ നിന്‍െറ പുത്രനെ തരിക്‌ എന്നു 
പറഞ്ഞു. എന്നാല്‍ അവള്‍ തന്‍െറ പുത്രനെ 
ഒളിപ്പിച്ചുവച്ചു!” 

30സ്ത്രീയൂടെ വാക്കുകള്‍ കേട്ട രാജാവ്‌ മനോ 
വൃഥ കാണിക്കാന്‍ തന്‍െറ വസ്ത്രങ്ങള്‍ വലി 
ചു കീറി. രാജാവ്‌ മതിലിനു മുകളിലൂടെ 
നടക്കുകയായിരുന്നതിനാല്‍ രാജാവ്‌ പരുക്കന്‍ 
വസ്ത്രങ്ങളാണ്‌ അടിവസ്ത്രങ്ങളായി ഉപയോ 
ഗിച്ചിരിക്കുന്നതെന്നു ജനങ്ങള്‍ കാണുകയും 
അദ്ദേഹം ദു:ഃഖിതനാണെന്ന്‌ അവര്‍ മനസ്സിലാ 
ക്കുകയും ചെയ്തു. 

31രാജാവു പറഞ്ഞു, “ഇന്നത്തെ ദിനാന്ത്യ 
ത്തില്‍ ശാഫാത്തിന്‍െറ പുത്രനായ എലീശ 
യുടെ തല അവന്‍െറ ശരീരത്തില്‍ ഇരിക്കു 
ന്നെങ്കില്‍ ദൈവം എന്നെ ശിക്ഷിക്കട്ടെ!” 

ദ2രാജാവ്‌ എലീശയുടെ അടുത്തേക്കു ഒരു 
ദൂതനെ അയച്ചു. എലീശാ മൂപ്പന്മാരോടൊപ്പം 
തന്‍െറ വസതിയിലിരിക്കുകയായിരുന്നു. ദൂതന്‍ 
എത്തും മുന്വേ എലീശാ മൂപ്പന്മാരോടു പറ 
ഞ്ഞു, “ഇതാ, ഒരു കൊലയാളിയുടെ പുത്രന്‍ 











382 


(യിസ്രായേല്‍രാജാവ്‌) എന്‍െറ തലവെട്ടാന്‍ 
ആളയച്ചിരിക്കുന്നു! ദൂതന്‍ എത്തുമ്പോള്‍ വാതി 
ലടയ്ക്കണം! വാതിലടച്ച്‌ അവനെ അകത്തേക്കു 
കടത്തി വിടാതിരിക്കണം. അവന്‍െറ പിന്നാലെ 
അവന്‍െറ യജമാനന്‍െറ കാലൊച്ച വരുന്നതു 
ഞാന്‍ കേള്‍ക്കുന്നു!” 

33 എലീശാ മൂപ്പന്മാരുമായി സംസാരിച്ചുകൊ 
ണ്ടിരിക്കവേ ദൂതന്‍ വന്നു. സന്ദേശം ഇതായിരു 
ന്നു: “യഹോവയില്‍നിന്നും വന്ന വിപത്താ 
ണിത്‌! യഹോവയ്ക്കുവേണ്ടി ഇനിയും ഞാനെ 
ന്തിനധികകാലം കാത്തിരിക്കുന്നു?” 

Fy എലീശാ പറഞ്ഞു, “യഹോവയില്‍നിന്നു 

ള്ള സന്ദേശം ശ്രദ്ധിക്കുക! യഹോവ പറ 
യുന്നു: “നാളെ ഈ സമയത്തോടെ ധാരാളം 
ഭക്ഷണപദാര്‍ത്ഥങ്ങള്‍ വീണ്ടും കുറഞ്ഞ വില 
യ്ക്കു ലഭിക്കും. ശമര്യ നഗരകവാടത്തിലെ ചന്ത 
സ്ഥലത്ത്‌ ഏതൊരാള്‍ക്കും ഒരു ശേക്കല്‍ കൊണ്ട്‌ 
ഒരു കൂട നേര്‍ത്തമാവോ രണ്ടു കൂടയവമോ 
വാങ്ങിക്കാന്‍ കഴിയും.” 

2അനന്തരം രാജാവിനോട്‌ അടുത്ത ഉദ്യോഗ 
സ്ഥന്‍ ദൈവപുരുഷനോടു മറുപടി പറഞ്ഞു, 
“യഹോവ സ്വര്‍ഗ്ഗത്തില്‍ കുഴലുകളുണ്ടാക്കി 
യാല്‍പ്പോലും ഇങ്ങനെ സംഭവിക്കില്ല!” എലീ 
ശാ പറഞ്ഞു, “നീ ഇത്‌ നിന്‍െറ സ്വന്തം കണ്ണു 
കൊണ്ടു തന്നെ കാണും. എന്നാല്‍ ആ ഭക്ഷണ 
ത്തില്‍ അല്പം പോലും നിനക്കു കഴിക്കാനാ 
വില്ല.” 








അരാമൃപാളയം ശൂന്യമായിരിക്കുന്നത്‌ 
കുഷ്ഠരോഗികള്‍ കണ്ടെത്തുന്നു 

നഗര കവാടത്തിനടുത്ത്‌ നാലു കുഷ്ഠ 
രോഗികളുണ്ടായിരുന്നു. അവര്‍ പരസ്പരം പറ 
ഞ്ഞു, “നമ്മളെന്തിനാണു മരണവും കാത്ത്‌ 
ഇവിടെയിരിക്കുന്നത്‌? 4ശമര്യയില്‍ ഒട്ടും ഭക്ഷ 
ണമില്ല. ഇവിടെ തങ്ങിയാല്‍ നമ്മളും മരിക്കുക 
യേയുള്ളൂ. അതിനാല്‍ നമുക്ക്‌ അരാമ്യ പാളയ 
ത്തിലേക്കു പോകാം. അവര്‍ നമ്മെ ജീവിക്കാന 
നുവദിച്ചാല്‍ നമുക്കു ജീവിക്കാം. അവര്‍ നമ്മെ 
കൊല്ലുകയാണെങ്കില്‍ നമുക്കങ്ങു മരിക്കാം.” 


അതിനാല്‍ അന്നു വൈകിട്ട്‌ നാലു 
കുഷ്ഠരോഗികളും അരാമ്യ പാളയത്തിലേക്കു 
പോയി. അവര്‍ അരാമ്യപാളയത്തിനന്‍െറ അരി 
കിലേക്കെത്തി. അവിടെ ആരുമുണ്ടായിരുന്നില്ല! 
യഹോവ അരാമ്യ സേനയെ കുതിരകളുടെയും 
രഥങ്ങളുടെയും ഒരു വലിയ സൈന്യത്തിന്‍െറ 
യും ശബ്ദം കേള്‍പ്പിച്ചു. അതിനാല്‍ അരാമ്യ 
ഭടന്മാര്‍ പരസ്പരം പറഞ്ഞു, “യിസ്രായേല്‍ 
രാജാവ്‌ ഹിത്ൃരാജാവിനെയും ഈജിപ്തു 
രാജാവിനെയും നമുക്കെതിരെ വരാന്‍ വാടക 
യ്ക്കെടുത്തിരിക്കുന്നു!” ആ സായാഹ്നത്തില്‍ 
വളരെ നേരത്തേ തന്നെ അരാമ്യര്‍ ഓടിപ്പോയി. 
അവര്‍ എല്ലാം ഉപേക്ഷിച്ചു. തങ്ങളുടെ കൂടാര 
ങ്ങള്‍, കുതിരകള്‍, കഴുതകള്‍ എന്നിവയൊക്കെ 
ഉപേക്ഷിച്ച്‌ പ്രാണനും കൊണ്ടാണവര്‍ 
ഓടിയത്‌. 


കുഷ്ഠരോഗികള്‍ ശത്രുപാളയത്തില്‍ 
പ്വോളയത്തിനന്‍െറ അരികിലെത്തിയപ്പോള്‍ 
കുഷ്ഠരോഗികള്‍ ഒരു കൂടാരത്തിലേക്കു കയറി 
തിന്നുകയും കുടിക്കുകയും ചെയ്തു. അനന്തരം 
നാലു കുഷ്ഠരോഗികളും വെള്ളി, സ്വര്‍ണ്ണം, 


383 


വസ്ത്രങ്ങള്‍ എന്നിവ പാളയത്തില്‍നിന്നും 
പുറത്തേക്കെടുത്തു. അവര്‍ വെള്ളിയും സ്വര്‍ണ്ണ 
വും വസ്ത്രങ്ങളും ഒളിപ്പിച്ചു വച്ചു. അനന്തരം 
അവര്‍ മടങ്ങി വന്ന്‌ മറ്റൊരു കൂടാരത്തില്‍ 
കയറി. കൂടാരത്തിനുള്ളിലുണ്ടായിരുന്ന സാധ 
നങ്ങളെല്ലാം അവര്‍ പുറത്തെടുത്തു. അതെല്ലാം 
അവര്‍ പുറത്തു കൊണ്ടുപോയി ഒളിപിച്ചു. 
അനന്തരം ഈ കുഷ്ഠരോഗികള്‍ പരസ്പരം 
പറഞ്ഞു, “നമ്മള്‍ തെറ്റാണു ചെയ്യുന്നത്‌! ഇന്നു 
നമുക്ക്‌ സദ്വാര്‍ത്തയുണ്ട. പക്ഷേ നമ്മള്‍ മാനി 
കളാണ്‌. സൂര്യോദയംവരെ കാത്തു നിന്നാല്‍ 
നമ്മള്‍ ശിക്ഷിക്കപ്പെടും. നമുക്കിപ്പോള്‍ പോയി 
രാജകൊട്ടാരത്തില്‍ വസിക്കുന്നവരോട വിവരം 
പറയാം.” 








കുഷ്ഠരോഗികള്‍ സദ്വാര്‍ത്ത പറയുന്നു 

10അതിനാല്‍ ഈ കുഷ്ഠരോഗികള്‍ നഗര 
ത്തിലെ കാവല്‍ക്കാരെ വിളിച്ച്‌ അവരോടു പറ 
ഞ്ഞു, “ഞങ്ങള്‍ അരാമ്യപാളയത്തിലേക്കു 
പോയി. എന്നാല്‍ ഞങ്ങള്‍ ആരുടെയും ശബ്ദം 
കേട്ടില്ല. അവിടെ ആരുമുണ്ടായിരുന്നില്ല. കൂതി 
രകളെയും കഴുതകളെയും കെട്ടിയിടുകയും 
കൂടാരങ്ങള്‍ നിലനില്‍ക്കുകയും ചെയ്തിരുന്നു. 
എന്നാല്‍ ആളുകളെല്ലാം പോയിരുന്നു!” 

11അനന്തരം നഗരത്തിലെ കാവല്‍ക്കാര്‍ വിളി 
ചുകുവുകയും കൊട്ടാരവാസികളോട ഇതു പറ 
യുകയും ചെത്തു. 12അപ്പോള്‍ രാത്രിയായിരു 
ന്നുവെങ്കിലും രാജാവ്‌ കിടക്കയില്‍നിന്നെഴു 
ന്നേറ്റു. രാജാവ്‌ തന്‍െറ ഉദ്യോഗസ്ഥന്മാരോടു 
പറഞ്ഞു, “അരാമൃഭടന്മാര്‍ നമ്മോടെന്താണു 
ചെയ്യുന്നതെന്ന്‌ ഞാന്‍ നിങ്ങളോടു പറയാം. 
നമുക്കു വിശപ്പുണ്ടെന്നവര്‍ക്കറിയാം. വയലുക 
ളില്‍ ഒളിച്ചിരിക്കാനാണവര്‍ പാളയം വിട്ടത്‌. 
“യിസ്രായേലുകാര്‍ നഗരം വിട്ടിറങ്ങി വരു 
മ്പോള്‍ നമുക്കവരെ ജീവനോടെ പിടികൂടാം. 
എന്നിട്ടു നമുക്കു നഗരത്തിലേക്കു പ്രവേശിക്കു 
കയും ചെയ്യാം” എന്നാണവര്‍ കരുതുന്നത്‌.” 

രാജാവിന്‍െറ ഉദ്യോഗസ്ഥന്മാരിലൊരാള്‍ 
പറഞ്ഞു, “നഗരത്തില്‍ ഇനിയും അവശേഷി 
ചിട്ടുള്ള കുതിരകളില്‍ അഞ്ചെണ്ണത്തെ ചിലര്‍ 
കൊണ്ടുവരട്ടെ. നഗരത്തില്‍ അവശേഷിക്കുന്ന 
യിസ്രായേലുകാരെപ്പോലെ കുതിരകള്‍ എന്താ 
യാലും ഉടനെ ചാകും. എന്തു സംഭവിച്ചുവെന്നു 
നോക്കാന്‍ നമുക്കിവരെ പറഞ്ഞു വിടാം.” 

14അതിനാല്‍ ആളുകള്‍ കുതിരകളെയും രഥ 
ങ്ങളെയുമൊരുക്കി. രാജാവ്‌ അവരെ അരാമ്ൃ 
സേനയ്ക്കു പിന്നാലെ അയച്ചു. രാജാവ്‌ അവ 
രോടു പറഞ്ഞു, “പോയി എന്താണുണ്ടായ 
തെന്നു നോക്കുക.” 

















അവര്‍ യോര്‍ദ്ദാ൯നദിവരെ അരാമ്യസേ 
നയെ പിന്തുടര്‍ന്നു. വഴിയിലെമ്പാടും വസ്ത്ര 
ങ്ങളും ആയുധങ്ങളും നിരന്നിരുന്നു. ഇവ 
യെല്ലാം അരാമ്യര്‍ വെപ്രാളപ്പെട്ട ഓടിയപ്പോള്‍ 
വഴിയില്‍ ഉപേക്ഷിച്ചവയാണ്‌. ദൂതന്മാര്‍ ശമര്യ 
യിലേക്കു മടങ്ങിച്ചെന്ന്‌ രാജാവിനോടിതെല്ലാം 
പറഞ്ഞു. 

1അനന്തരം ആളുകള്‍ അരാമ്യപാളയത്തി 
ലേക്കു ഓടിപ്പോയി അവിടെനിന്നും വിലപ്പെട്ട 
തെല്ലാം എടുത്തു. എല്ലാവര്‍ക്കും സമൃദ്ധമായി 
കിട്ടി. അങ്ങനെ യഹോവ പറഞ്ഞതു സംഭവി 
ച്ചു. ഒരാള്‍ക്ക്‌ ഒരു ശേക്കല്‍ കൊണ്ട്‌ ഒരു കൂട 
നേര്‍ത്ത മാവോ രണ്ടു കൂട യവമോ വാങ്ങാന്‍ 
കഴിഞ്ഞു. 


2 രാജാക്കന്മാര്‍ 7:9-8:6 


തന്നോടു വളരെ അടുപ്പമുള്ള ഒരുദ്യോഗ 
സ്ഥനെ രാജാവ്‌ പാറാവുകാരനായി തെര 
ഞ്ഞെടുത്തു. പക്ഷേ ജനങ്ങള്‍ ശത്രു പാളയ 
ത്തില്‍നിന്നും ഭക്ഷണം നേടാന്‍ ഓടിപ്പോയി. 
അവര്‍ ഉദ്യോഗസ്ഥനെ ഇടിച്ചു വീഴ്ത്തി. അവ 
ന്‍െറ മുകളിലൂടെ നടന്നതിനാല്‍ അയാള്‍ മരി 
ക്കുകയും ചെയ്തു. അങ്ങനെ രാജാവ്‌ എലീശ 
യുടെ വീട്ടിലേക്കു വന്നപ്പോള്‍ ദൈവപുരുഷന്‍ 
പറഞ്ഞതു പോലെ തന്നെ സംഭവിച്ചു. 
18എലീശാ ഇങ്ങനെ പറഞ്ഞിരുന്നു, “ശമര്യ 
യിലെ നഗരകവാടത്തിലെ ചന്തസ്ഥലത്ത്‌ 
ഒരാള്‍ക്ക്‌ ഒരു കൂടനേര്‍ത്ത മാവോ രണ്ടുകൂട 
യവമോ വാങ്ങാന്‍ ഒരു ശേക്കല്‍ മതി എന്നു 
വരും.” 1എന്നാല്‍ ആ ഉദ്യോഗസ്ഥന്‍ ദൈവ 
പുരുഷനോടു മറുപടി പറഞ്ഞു, “യഹോവ 
സ്വര്‍ഗ്ഗത്തില്‍ ജനാലകളുണ്ടാക്കിയാല്‍പ്പോലും 
അങ്ങനെ സംഭവിക്കയില്ല.”” എലീശാ ഉദ്യോഗ 
സ്ഥനോട്‌ ഇങ്ങനെ പറയുകയും ചെയ്തു, “നീ 
യിത്‌ നിന്‍െറ സ്വന്തം കണ്ണുകള്‍ കൊണ്ടുതന്നെ 
കാണും പക്ഷേ ആ ഭക്ഷണത്തിലൊട്ടും തി 
ന്നാന്‍ നിനക്കാവില്ല.” 22ഉദ്യോഗസ്ഥന്‌ അങ്ങ 
നെതന്നെ സംഭവിക്കുകയും ചെയ്തു. ജനങ്ങള്‍ 
അയാളെ കവാടത്തിങ്കല്‍ ഇടിച്ചുവീഴ്ത്തുകയും 
അവന്‍റെമേല്‍ നടന്നുപോകുകയും അവന്‍ മരി 
ക്കുകയും ചെയ്തു. 

















രാജാവും ശൂനേംകാരിയും 

ജീവിതത്തിലേക്കു തിരിച്ചു കൊണ്ടുവര 

പ്പെട്ട പുത്രനുള്ള ആ സ്ത്രീയോട്‌ എലീശാ 
സംസാരിച്ചു. എലീശാ പറഞ്ഞു, “നീയും 
നിന്‍െറ കുടുംബവും മറ്റൊരു രാജ്യത്തേക്കു പോ 
കണം. എന്തുകൊണ്ടെന്നാല്‍ ഇവിടെ പട്ടിണി 
ക്കാലം വരുത്താന്‍ യഹോവ നിശ്ചയിച്ചിരി 
ക്കുന്നു. ഈ പ്രാവശ്യം ഈ രാജ്യത്ത്‌ ഏഴു 
വര്‍ഷത്തേക്കായിരിക്കും പട്ടിണി.” 

അതിനാല്‍ ദൈവപുരുഷ൯ന്‍ പറഞ്ഞതു 
പോലെ തന്നെ അവള്‍ ചെയ്തു. ഫെലിസ്ത്യ 
രുടെ രാജ്യത്ത്‌ ഏഴു വര്‍ഷത്തേക്കു താമസി 
ക്കാന്‍ അവള്‍ തന്‍െറ കുടുംബത്തോടൊപ്പം 
പോയി. 3ഏഴു വര്‍ഷങ്ങള്‍ കഴിഞ്ഞപ്പോള്‍ 
അവള്‍ ഫെലിസ്ത്യരുടെ നാട്ടിത്കനിന്നും തിരി 
കെ വന്നു. അവള്‍ രാജാവിനോടു സംസാരി 
ക്കാന്‍ പോയി. തന്‍െറ വീടും ഭൂമിയും തിരികെ 
കിട്ടാന്‍ സഹായിക്കണമെന്ന്‌ ആവശ്യപ്പെടാനാ 
ണവള്‍ പോയത്‌. 

രാജാവ്‌ ദൈവപുരുഷനന്‍െറ ഭൂത്യനായ ഗേഹ 
സിയുമായി സംസാരിക്കുകയായിരുന്നു. രാജാ 
വ്‌ ഗേഹസിയോടു പറഞ്ഞു, “എലീശയുടെ 
മഹത്പ്രവൃത്തികളെല്പറ്റി എന്നോടു പറയൂ.” 

മരിച്ച ഒരാളെ എലീശാ ജീവിതത്തിലേക്കു 
തിരികെ കൊണ്ടു വന്നകാര്യം ഗേഹസി രാജാ 
വിനോടു പറയുകയായിരുന്നു. അപ്പോള്‍, 
എലീശാ ജീവന്‍ കൊടുത്ത ബാലന്‍െറ അമ്മ 
യായ ആ സ്ത്രീ രാജാവിന്‍െറയടുത്തേക്കു കട 
ന്നുവന്നു. തന്‍െറ വീടും പറമ്പും തനിക്കു 
തിരികെ കിട്ടാന്‍ തന്നെ സഹായിക്കണമെന്നാ 
വശ്യപ്പെടാനായിരുന്നു അവള്‍ വന്നത്‌. 
അപ്പോള്‍ ഗേഹസി പറഞ്ഞു, “എന്‍റെ യജമാ 
നനായ രാജാവേ, ഇതാ ആ സ്ത്രീ! എലീശാ 
ജീവന്‍ തിരികെ കൊടുത്ത ആ ബാലനും 
ഇതാ?!” 

അവള്‍ക്കെന്താണു വേണ്ടതെന്ന്‌ രാജാവ്‌ 
അവളോടു ചോദിച്ചു. അതവള്‍ അദ്ദേഹ 
ത്തോടു പറയുകയും ചെയ്തു. അനന്തരം, ആ 

















2 രാജാക്കന്മാര്‍ 8:7-27 


സ്ത്രീയെ സഹായിക്കുവാന്‍ രാജാവ്‌ ഒരുദ്യോ 
ഗസ്ഥനെ നിയോഗിച്ചു. രാജാവു പറഞ്ഞു, 
“ആ സ്ത്രീയ്ക്കു അവളുടേതായുള്ളതെല്ലാം നല്‍ 
കുക. അവള്‍ രാജ്യം വിട്ടപ്പോള്‍ മുതല്‍ 
ഇപ്പോള്‍വരെ അവളുടെ ഭൂമിയിലുണ്ടായ വിള 
വും മുഴുവന്‍ അവള്‍ക്കു നല്‍കുക.” 


ബെന്‍-ഹദദ്‌ ഹസായേലിനെ എലീശയുടെ 
അടുത്തയയ്ക്കുന്നു 

"എലീശാ ദമ്മശേക്കിലേക്കു പോയി. അരാ 
മിലെ രാജാവായ ബെന്‍-ഹദദിന്‌ രോഗമായി. 
ബെന്‍്‌-ഹദദിനോടു ആരോ പഞ്ഞു, “ദൈവ 
പുരുഷന്‍ ഇവിടെ വന്നിടുണ്ട്‌.” 

അപ്പോള്‍ ബെ൯- ഹദദൂരാജാവ്‌ ഹസായേ 
ലിനോടു പറഞ്ഞു, “ഒരു കാഴ്ചവസ്തുവു 


384 


ഹസായേല്‍ ബെന്‍-ഹദദിനെ വധിക്കുന്നു 

പക്ഷേ പിറ്റേന്ന്‌ ഹസായേല്‍ ഒരു പുതപ്പെ 
ടുത്ത്‌ അതു വെള്ളത്തില്‍ മുക്കി. അനന്തരം 
അവന്‍ ആ പുതപ്പെടുത്ത്‌ ബെന്‍-ഹദദിന്‍െറ 
മുഖത്തിട്ട്‌ ശ്വാസം മുട്ടിച്ചു. ബെന്‍-ഹദദ്‌ മരി 
ചു. അങ്ങനെ ഹസായേല്‍ പുതിയ രാജാ 
വായി. 


യെഹോരാം ഭരണമാരംഭിക്കുന്നു 
1യെഹോശാഫാത്തിന്‍െറ പുത്രനായ യെ 
ഹോരാം ആയിരുന്നു യെഹുദയിലെ രാജാവ്‌. 
ആഹാബിനന്‍െറ പുത്രനായ യോരാം യിസ്ര്രാ 
യേല്‍രാജാവായതിനന്‍െറ അഞ്ചാം വര്‍ഷമാണ്‌ 
യെഹോരാം ഭരണമാരംഭിച്ചത്‌. മുപ്പത്തിരണ്ടാം 
വയസ്സിലാണ്‌ യെഹോരാം ഭരണമാരംഭിച്ചത്‌. 








മായി ദൈവപൂരുഷനെ ചെന്നു കാണുക. 
ഞാനെന്‍റെ രോഗത്തില്‍ നിന്നും വിമുക്തനാ 
വുമോ എന്ന്‌ യഹോവയോടാരായാ൯ന്‍ അദ്ദേഹ 
ത്തോടാവശ്യപ്പെടുക.” 

അതിനാല്‍ ഹസായേല്‍ എലീശയെ 
കാണാന്‍ പോയി. ഹസായേല്‍ ഒരു കാഴ്ച 
വസ്തുവും കൂടെ കൊണ്ടുപോയിരുന്നു. ദമ്മശേ 
ക്കിലുള്ള എല്ലാത്തരം നല്ല സാധനങ്ങളും 
അയാള്‍ കൊണ്ടു വന്നു. എല്ലാം ചുമക്കാന്‍ 
നാല്പത്‌ ഒട്ടകങ്ങള്‍ വേണ്ടി വന്നു. ഹസായേല്‍ 
എലീശയുടെയടുത്തേക്കു പോയി. ഹസായേല്‍ 
പറഞ്ഞു, “അങ്ങയുടെ അനുയായിയായ* 
അരാമിലെ ബെന്‍്‌-ഹദദുരാജാവാണ്‌ എന്നെ 
ഇങ്ങോടുയചചത്‌. അദ്ദേഹം തന്‍െറ രോഗത്തില്‍ 
നിന്നും വിമുക്തനാകുമോ എന്നു ചോദിക്കു 
ന്നു.” 14അപ്പോള്‍ എലീശാ ഹസായേലിനോടു 
പറഞ്ഞു, “ചെന്ന്‌ ബെന്‍-ഹദദിനോടു പറയു 
ക, “നീ ജീവിക്കും” എന്നാല്‍, “അവന്‍ തീര്‍ച്ചയാ 
യും മരിക്കും” എന്ന്‌ യഹോവ യഥാര്‍ത്ഥത്തില്‍ 
എന്നോടു പറഞ്ഞു.” 








എലീശാ ഹസായേലിനെല്ലറ്റി ഒരു 
പ്രവചനം നടത്തുന്നു 
1ഹറസായേലിനു ബുദ്ധിമുട്ടുണ്ടാകും വരെ 
എലീശാ അയാളുടെ മുഖത്തേക്കു തന്നെ 
നോക്കി നിന്നു. അനന്തരം ദൈവപുരുഷ൯ കര 


ഞ്ഞു. 2ഹസായേല്‍ ചോദിച്ചു, “പ്രഭോ, 
അങ്ങെന്തിനാണു കരയുന്നത്‌?” 
എലീശാ മറുപടി പറഞ്ഞു, “യിസ്രായേലു 


കാരോടു നീ ചെയ്യാന്‍ പോകുന്ന തിന്മകളെ 
പ്പറ്റി അറിയുന്നതു കൊണ്ടാണു ഞാന്‍ കരയു 
ന്നത്‌. അവരുടെ ശക്തമായ നഗരങ്ങള്‍ക്കു നീ 
തീവയ്ക്കും. അവരുടെ ചെറുപ്പക്കാരെ നീ വാളു 
കള്‍കൊണ്ട്‌ വധിക്കും. അവരുടെ ശിശുക്കളെ 
നീ വധിക്കും. അവരുടെ ഗര്‍ഭിണികളെ നീ 
പിളര്‍ക്കും.” 

13ഹസായേല്‍ പറഞ്ഞു, “ഞാനൊരു ശക്ത 
നല്ല! ഈ വലിയ കാര്യങ്ങള്‍ ചെയ്യാന്‍ എന്നെ 
ക്കൊണ്ടാവില്ല!”എലീശാ മറുപടി; പറഞ്ഞു, 
“നീ അരാമൃരുടെ രാജാവാകുമെന്ന്‌ യഹോവ 
എനിക്കു കാണിച്ചു തന്നു.” 4അനന്തരം ഹസാ 
യേല്‍ എലീശയെ വിട്ട്‌ തന്‍െറ രാജാവിന്‍െറ 
യടുത്തേക്കു പോയി. ബെന്‍്‌-ഹദദ്‌ ഹസായേ 
ലിനോടു ചോദിച്ചു, “എലീശാ നിന്നോടെ 
ന്താണു പറഞ്ഞത്‌?” ഹസായേല്‍ മറുപടി പറ 
ഞ്ഞു, “അങ്ങ്‌ ജീവിക്കുമെന്ന്‌ എലീശാ പറ 
ഞ്ഞു.” 














അനുയായി “മകന്‍” എന്നര്‍ത്ഥം. 


അദ്ദേഹം യെരൂശലേമില്‍ എട്ടു വര്‍ഷം ഭരിച്ചു. 
18തൃന്നാല്‍ യെഹോരാം യിസ്രായേലിലെ 
രാജാക്കന്മാരെപ്പോലെ ജീവിക്കുകയും തെറ്റെ 
ന്നു യഹോവ പറഞ്ഞ കാര്യങ്ങള്‍ പ്രവര്‍ത്തി 
ക്കുകയും ചെയ്തു. ആഹാബിന്‍െറ കുടുംബക്കാ 
രെപ്പോലെ യെഹോരാം ജീവിച്ചു. ആഹാ 
ബിന്റെ പുത്രിയായിരുന്നു അയാളുടെ ഭാര്യ 
എന്നതായിരുന്നു അതിനു കാരണം. 19എന്നാല്‍ 
യഹോവ തന്‍െറ ദാസനായ ദാവീദിനു വാക്കു 
കൊടുത്തതിനാല്‍ യെഹൂദയെ നശിച്ചിചില്ല. 
ദാവീദിന്‍െറ കുടുംബത്തിലെ ആരെങ്കിലുമൊ 
രാള്‍ എപ്പോഴും രാജാവായിരിക്കുമെന്ന്‌ യഹോ 
വ ദാവീദിനു വാഗ്ദാനം ചെയ്തിരുന്നു. 
2 യെഹോരാമിനന്‍െറ കാലത്ത്‌ എദോം, യെഹു 
ദയുടെ ഭരണത്തില്‍നിന്നും പിരിഞ്ഞുപോയി. 
എദോംകാര്‍ അവര്‍ക്കായി ഒരു രാജാവിനെ തെര 
ഞ്ഞടുത്തു. 2അനന്തരം യെഹോരാം തന്‍െറ 
എല്ലാ രഥങ്ങളുമായി സായിരിലേക്കു പോയി. 
എദോമസേന അവരെ വളഞ്ഞു. യെഹോരാ 
മും അയാളുടെ ഉദ്യോഗസ്ഥന്മാരും അവരെ 
ആക്രമിക്കുകയും അവരില്‍നിന്നു രക്ഷപ്പെടുക 
യും ചെയ്തു. യെഹോരാമും ഭടന്മാരും സ്വദേശ 
ത്തേക്കു ഓടിപ്പോയി. 2അതിനാല്‍ എദോമ്യര്‍ 
യെഹൂദയുടെ ഭരണത്തില്‍നിന്നും വിട്ടുപോ 
യി. അവര്‍ ഇന്നും അങ്ങനെ തുടരുന്നു. 

അതേ സമയം തന്നെ ലിബ്നയും യെഹൂദ 
യുടെ ഭരണത്തില്‍നിന്നും വിഘടിച്ചു പോയി. 
23യെഹോരാമിനന്‍െറ എല്ലാ പ്രവൃത്തികളും “യെ 
ഹൂദയിലെ രാജാക്കന്മാരുടെ ചരിത്രം” എന്ന 
ഗ്രന്ഥത്തില്‍ എഴുതിവച്ചിട്ടുണ്ട്‌. 

24യെഹോരാം മരിക്കുകയും ദാവീദിന്‍റെ നഗ 
രത്തില്‍ തന്‍െറ പൂര്‍വ്വികരോടൊപ്പം സംസ്ക 
രിക്കപ്പെടുകയും ചെയ്തു. യെഹോരാമിന്‍െറ 
പുത്രന്‍ അഹസ്യാവ്‌ പുതിയ രാജാവാകുകയും 
ചെയ്തു. 




















അഹസ്യ്യാവ്‌ ഭരണമാരംഭിക്കുന്നു 

2ആഹാബിനന്‍െറ പുത്രനായിരുന്ന യോരാം 
യിന്രായേല്‍രാജാവായതിനന്‍െറെ പന്ത്രണ്ടാം 
വര്‍ഷമാണ്‌ യെഹോരാമിന്‍െറ പുത്രനായ 
അഹസ്ധാവ്‌ യെഹൂദയിലെ രാജാവായത്‌. 26ആ 
ഹസ്യാവ്‌ ഭരണമാരംഭിച്ചത്‌ ഇരുപത്തിരണ്ടാം 
വയസ്സിലായിരുന്നു. അയാള്‍ യെരൂശലേമില്‍ 
ഒരു വര്‍ഷം ഭരണം നടത്തി. അഥല്യാ എന്നാ 
യിരുന്നു അയാളുടെ അമ്മയുടെ പേര്‍. അവള്‍ 
യിന്രായേല്‍രാജാവായ ഖഒമ്രിയുടെ പുത്രിയാ 
യിരുന്നു. 7 യഹോവയുടെ ദൃഷ്ടിയില്‍ തിന്മ 
യായ കാര്യങ്ങള്‍ അഹസ്യാവ! ചെയ്തു. ആഹാ 
ബിന്‍െറ കുടുംബക്കാരെപ്പോലെ അഹസ്യാവ്‌ 








385 


വളരെ മോശമായ തിന്മകള്‍ ചെയ്തു. തന്‍െറ 
ഭാര്യ ആഹാബുകുടുംബത്തില്‍നിന്നുള്ളവളാ 
യിരുന്നതിനാലാണ്‌ അഹസ്യാവ്‌ ഇങ്ങനെ 
ജീവിച്ചത്‌. 


ഹസായേലിനെതിരായ യുദ്ധത്തില്‍ 
യോരാമിനു മുറിവേല്‍ക്കുന്നു 

28അഹസ്യാവ്‌, ആഹാബിനന്‍െറ പുത്രനായ 
യോരാമിനോടൊച്പം രാമോത്ത്‌-ഗിലെയാദില്‍ 
അരാമൃരാജാവായ ഹസായേലിനോടു യുദ്ധം 
ചെയ്യാന്‍ പോയി. അരാമ്യര്‍ യോരാമിനെ മുറി 
വേല്ലിച്ചു. അവിടെ വച്ചുണ്ടായ മുറിവുകള്‍ 
ഭേദമാക്കാന്‍ യോരാം രാജാവ്‌ യിസ്രായേലി 
ലേക്കു മടങ്ങി. യിസ്രെയേല്‍പ്രദേശത്തേ 
ക്കാണ്‌ യോരാം പോയത്‌. യെഹൂദയിലെ രാജാ 
വായ യെഹോരാമിന്‍െറ പുത്രനായ അഹ 
സ്യാവ്‌ ആഹാബിനന്‍െറ പുത്രനായ യോരാ 
മിനെ കാണാന്‍ യിസ്രെയേലിലേക്കു പോയി. 





യേഹൂവിനെ അഭിഷേകം ചെയ്യാന്‍ എലീശാ 
ഒരു യുവപ്രവാചകനോടു പറയുന്നു 
പ്രവാചകനായ എലീശാ, പ്രവാചക 
സംഘങ്ങളിലൊന്നില്‍പ്പെട്ട ഒരാളെ വിളി 
ചു. എലീശാ അയാളോടു പറഞ്ഞു, “ഈ 
ചെറിയ തൈലക്കുപ്പി കൈയ്യിലെടുത്ത്‌ രാമോ 
ത്ത്‌-ഗിലെയാദിലേക്കു പോവുക. 2നീ അവിടെ 
യെത്തുമ്പോള്‍ നിംശിയുടെ പുത്രനായ 
യെഹോശാഫാത്തിന്‍െറ പുത്രനായ യേഹൂ 
വിനെ കണ്ടെത്തും. അനന്തരം അകത്തു ചെന്ന്‌ 
അവനെ അവന്‍റെ സഹോദരന്മാര്‍ക്കിടയില്‍ 
നിന്നും എഴുന്നേല്ലിക്കുക. അവനെ അകത്തെ 
ഒരു മുറിയിലേക്കു കൊണ്ടുപോവുക. 3ചെറിയ 
കുപ്പിയിലെ തൈലമെടുത്ത്‌ യേഹൂവിന്‍െറ 
തലയില്‍ ഒഴിക്കുക. എന്നിട്ടിങ്ങനെ പറയുക, 
“യഹോവ പറയുന്നതിതാണ്‌: യിസ്രായേലി 
ന്‍െറ രാജാവായി നിന്നെ ഞാ൯ അഭിഷേകം 
ചെയ്തിരിക്കുന്നു.” അനന്തരം വാതില്‍ തുറന്ന്‌ 
ഓടിപ്പോവുക. കാത്തുനില്‍ക്കരുത്‌!” 
ദ്അതിനാല്‍ പ്രവാചകനായ ആ യുവാവ്‌ 
രാമോത്ത്‌-ഗിലെയാദിലേക്കു പോയി. ടയുവാ 
വ്‌ എത്തിയപ്പോള്‍, സൈനിക നേതാക്കന്മാര്‍ 
ഇരിക്കുന്നത്‌ അയാള്‍ കണ്ടു. യുവാവു പറഞ്ഞു, 
“സേനാനായകാ അങ്ങയ്ക്കു തരാന്‍ ഞാനൊരു 
സന്ദേശവുമായി വന്നിരിക്കുന്നു.” യേഹൂ പറ 
ഞ്ഞു, “ഞങ്ങളിത്രയും പേരിവിടെയുണ്ട്‌. ഞങ്ങ 
ളിലാര്‍ക്കാണ്‌ ആ സന്ദേശം?” യുവാവു പറ 
ഞ്ഞു, “സന്ദേശം അങ്ങയ്ക്കാണു സേനാനാ 
യകാ.” 
യേഹൂ എഴുന്നേറ്റ്‌ വീട്ടിനുള്ളിലേക്കു 
പോയി. അപ്പോള്‍ യുവപ്രവാചകന്‍ യേഹൂ 
വിററ തലയില്‍ തൈലമൊഴിച്ചു. യുവപ്രവാ 
ചകന്‍ യേഹുവിനോടു പറഞ്ഞു, “യിസ്രായേ 
ലിന്‍െറെ ദൈവമാകുന്ന യഹോവ പറയുന്നു, 
“യഹോവയുടെ ജനതയാകുന്ന യിസന്ധരായേ 
ലിന്‍റെറ പുതിയ രാജാവായി ഞാന്‍ നിന്നെ 
അഭിഷേകം ചെയ്യുന്നു. "നിന്‍െറ രാജാവാകുന്ന 
ആഹാബിനന്‍െറ കുടുംബത്തെ നീ നശിപ്പി 
ക്കണം. അങ്ങനെ, കൊല്ലപ്പെട്ട എന്‍െറ ദാസന്മാ 
രായ പ്രവാചകരുടെയും യഹോവയുടെ ദാസ 
ന്മാരുടെയും മരണത്തിന്‌ ഞാന്‍ ഈസേബെ 
ലിനെ ശിക്ഷിക്കും. “അങ്ങനെ ആഹാബിനന്‍െറ 
കുടുംബം മുഴുവന്‍ മരിക്കും. ആഹാബിന്‍െറ 
കുടുംബത്തിലെ ഒരാണ്‍കുട്ടിയെപ്പോലും ജീവി 























2 രാജാക്കന്മാര്‍ 8:28-9:17 


കൂട്ടി യിസ്രായേലിലെ ഒരടിമയാണോ സ്വത 
ന്രവ്യക്തിയാണോ എന്നതു പ്രശ്നമല്ല. 9ആ 
ഹാബിന്‍െറ കുടുംബത്തെ ഞാന്‍ നെബാ 
ത്തിന്‍റെ പുത്രനായ യൊരോബെയാമിനന്‍െറെ 
കുടുംബം പോലെയും അഹീയാവിനന്‍െറ പുത്ര 
നായ ബയെശയുടെ കുടുംബം പോലെയും 
ആക്കിത്തീര്‍ക്കും. 4ഇനസേബെലിനെ യിസ്രെ 
യേല്‍ പ്രദേശത്തുവച്ച്‌ നായ്ക്കള്‍ ഭക്ഷിക്കും. 
ഈസേബെലിനെ സംസ്കരിക്കാന്‍ ആരുമുണ്ടാ 
വുകയില്ല.” 

അനന്തരം യുവപ്രവാചകന്‍ വാതില്‍ തുറന്ന്‌ 
ഓടിപ്പോയി. 








ഭൃത്യന്മാര്‍ യേഹൂവിനെ രാജാവായി 
പ്രഖ്യാപിക്കുന്നു 

1യേഹൂ തന്‍െറ രാജാവിന്‍െറ ഉദ്യോഗസ്ഥ 
ന്മാരുടെയടുത്തേക്കു മടങ്ങിപ്പോയി. ഉദ്യോഗ 
സ്ഥന്മാരിലൊരാള്‍ യേഹൂവിനോടു പറഞ്ഞു, 
“എല്ലാം നല്ലതായിരിക്കുന്നുവല്ലോ? ആ ഭ്രാന്തന്‍ 
എന്തിനാണ്‌ നിന്‍െറയടുത്തേക്കു വന്നത്‌?” 

യേഹൂ അവരോടു പറഞ്ഞു, “അയാളെയും 
അയാള്‍ പറയുന്ന ഭ്രാന്തിനെപ്പുറ്റിയും നിങ്ങ 
ള്‍ക്കറിയാം.” 

2൭ദ്യോഗസ്ഥന്മാര്‍ പറഞ്ഞു, “ഇല്ല! 
ഞങ്ങളോട്‌ യാഥാര്‍ത്ഥ്യം പറയുക. അവനെ 
ന്താണു പറഞ്ഞത്‌?” യുവപ്രവാചകന്‍ പറ 
ഞ്ഞത്‌ യേഹു ഉദ്യോഗസ്ഥന്മാരോടു പറഞ്ഞു. 
യേഹു പറഞ്ഞു, “അവന്‍ പറഞ്ഞു, “യഹോവ 
ഇങ്ങനെ പറയുന്നു: നിന്നെ യിസ്രായേലിന്‍െറ 
പൂതിയ രാജാവായി ഞാന്‍ അഭിഷേകം 
ചെയ്തിരിക്കുന്നു.” ” PC ഓരോ ഉദ്യോഗ 
സ്ഥനും തങ്ങളുടെ മേലങ്കി തിടുക്കത്തില്‍ ഉനരി 
യേഹൂവിന്‍െറ മുമ്പില്‍ പടികളിലിട്ടു. അന 
ന്തരം അവര്‍ കാഹളം മുഴക്കി പ്രഖ്യാപിച്ചു, 
“യേഹു രാജാവാകുന്നു!” 





യേഹൂ യിസ്രെയേലിലേക്കു പോകുന്നു 

14അങ്ങനെ നിംശിയുടെ പുത്രനായ യെഹോ 
ശാഫാത്തിന്‍െറ പുത്രന്‍ യേഹൂ യോരാമിനെ 
തിരെ ഗൂഡാലോചന നടത്തി. 

അക്കാലത്ത്‌ യോരാമും യിസന്ധരായേലുകാരും 
അരാമിലെ ഹസായേല്‍ രാജാവില്‍നിന്നും രാ 
മോത്ത്‌ ഗിലെയാദിനെ സംരക്ഷിക്കാന്‍ പ്രതി 
രോധത്തിലേര്‍പ്പെട്ടിരിക്കുകയായിരുന്നു. 1“യോ 
രാംരാജാവ്‌ അരാമിലെ രാജാവായ ഹസായേ 
ലിനെതിരെ യുദ്ധം ചെയ്തു. എന്നാല്‍ അരാ 
മൃര്‍ യോരാംരാജാവിനെ മുറിവേല്ലിക്കുകയും 
അയാള്‍ യിസ്രെയേലിലേക്കു രക്ഷപ്പെടുകയും 
ചെയ്തു. 

അതിനാല്‍ യേഹൂു തന്‍െറ ഉദ്യോഗസ്ഥന്മാ 
രോടു പറഞ്ഞു, “എന്നെ പുതിയ രാജാവായി 
നിങ്ങള്‍ അംഗീകരിക്കുന്നെങ്കില്‍ യിസ്രെയേ 
ലില്‍ വിവരമറിയിക്കാന്‍ ആരും ഈ നഗര 
ത്തില്‍നിന്നും രക്ഷപ്പെടാന്‍ പാടില്ല.” 

1യോരാം യിസ്രെയേലില്‍ വിശ്രമിക്കുകയാ 
യിരുന്നു. അതിനാല്‍ യേഹു തന്‍െറ രഥത്തില്‍ 
കയറി യിസ്രെയേലിലേക്കു പോയി. യെഹൂദ 
യിലെ രാജാവായ അഹസ്യാവും യിസ്രെയേ 
ലില്‍ യോരാമിനെ കാണാനായി എത്തിയി 
രുന്നു. 7യിസ്രെയേലിലെ ഗോപുരത്തില്‍ ഒരു 
പാറാവുകാരന്‍ നില്ലുണ്ടായിരുന്നു. യേഹൂവി 
നെറ വലിയ സംഘം വരുന്നത്‌ അവന്‍ കണ്ടു. 
അവന്‍ പറഞ്ഞു, “ഒരു വലിയസംഘം ആളുകള്‍ 

















ച്ചിരിക്കാ൯ന്‍ ഞാനനുവദിക്കുകയില്ല. ആ ആണ്‍ 


വരുന്നത്‌ ഞാന്‍ കാണുന്നു!” യോരാം പറഞ്ഞു, 


2 രാജാക്കന്മാര്‍ 9:18-10:3 


“അവരെ കാണാന്‍ ഒരു കുതിരക്കാരനെ അയ 
യ്ക്കുക. അവര്‍ സമാധാനത്തിലാണോ വരുന്ന 
തെന്നാരായാന്‍ ആ ദൂതനോടു പറയുക.” 

18അതിനാല്‍ ദൂതന്‍ ഒരു കുതിരപ്പുറത്തു 
കയറി യേഹൂവിനെ കാണാന്‍ ഓടിച്ചുപോയി. 
ദൂതന്‍ പറഞ്ഞു, “യോരാംരാജാവു ചോദി 
ക്കുന്നു, “നിങ്ങള്‍ സമാധാനത്തിലാണോ വരുന്ന 
തെന്ന്‌?” യേഹു പറഞ്ഞു, “സമാധാനം കൊ 
ണ്ടു നിനക്കു എന്തുകാര്യം? വന്ന്‌ എന്നെ പിന്തു 
ടരുക.” പാറാവുകാരന്‍ യോരാമിനോടു പറ 
ഞ്ഞു, “ദൂതന്‍ ആ സംഘത്തിന്‍െറയടുത്തേക്കു 
പോയെങ്കിലും ഇതുവരെ മടങ്ങിയെത്തിയി 
ട്ടില്ല.” 

19അനന്തരം യോരാം രണ്ടാമതൊരു ദൂതനെ 
ക്കൂടി കുതിരപ്പുറത്തയച്ചു. അയാള്‍ യേഹൂവി 
ന്‍െറ സംഘത്തിന്‍െറയടുത്തെത്തി പറഞ്ഞു, 
“യോരാംരാജാവു പറയുന്നു, “സമാധാനം.” 
യേഹൂ പറഞ്ഞു, “സമാധാനവുമായി നിനക്കു 
കാര്യമൊന്നുമില്ല! എന്നെ പിന്തുടരുക.” 

20 പാറാവുകാരന്‍ യോരാമിനോടു പറഞ്ഞു, 
“രണ്ടാമത്തെ ദൂതന്‍ ആ സംഘത്തിന്‍െറയടു 
ത്തേക്കു പോയെങ്കിലും ഇനിയും മടങ്ങിയെ 
ത്തിയിട്ടിപ്പ. ഒരു കിറുക്കനെപ്പോലെ ഒരുവന്‍ 
തന്‍െറ രഥം ഓടിക്കുന്നുണ്ട്‌. നിംശിയുടെ പുത്ര 
നായ യേഹുറ ിനെപ്പോലെയാണവന്‍ ഒഓാടിക്കു 
ന്നത്‌.” 

2യോരാം പറഞ്ഞു, “എന്‍െറ രഥമൊരു 
ക്കുക!” അതിനാല്‍ ഭൃത്യന്‍ യോരാമിന്‍െറ രഥം 
തയ്യാറാക്കി. യിസ്രായേല്‍ രാജാവായ യോരാ 
മും യെഹൂദയിലെ രാജാവായ അഹസ്യാവും 
തങ്ങളുടെ രഥങ്ങളൊരുക്കി യേഹൂവിനെ സന്ദര്‍ 
ശിക്കാനായി പുറപ്പെട്ടു. യിസ്രെയേലില്‍നി 
ന്നുള്ള നാബോത്തിന്‍െറ വയലില്‍ വച്ച്‌ അവര്‍ 
പരസ്പരം കണ്ടുമുട്ടി. 

മായോരാം യേഹൂവിനെ കണ്ടു ചോദിച്ചു, 
“യേഹൂ, സമാധാനത്തിലാണോ നിന്‍െറ വര 
വ്‌?” യേഹു മറുപടി പറഞ്ഞു, “നിന്‍െറ അമ്മ 
യായ ഈസേബെല്‍ വ്യഭിചാരവും ആഭിചാ 
രവും ചെയ്യുന്നിടത്തോളം കാലം സമാധാന 
ത്തിനു വകയില്ല.” മ്യോരാം ഓടിപ്പോകാ 
നായി കുതിരയെ തിരിച്ചു, യോരാം അഹ 
സ്വാവിനോടു പറഞ്ഞു, “അഹസ്യാവേ, 
ഇതൊരു കെണിയാണ്‌!” 

മ്പക്ഷേ യേഹു മൂഴുവന്‍ ശക്തിയോടെയും 
തന്‍െറ വില്ലെടുത്ത്‌ യോരാമിന്‍െറ പുറത്ത്‌ 
അമ്പെയ്തു. അമ്പ്‌ യോരാമിന്‍െറ ഹൃദയത്തി 
ലൂടെ തുളച്ചു കയറി. യോരാം തന്‍െറ രഥത്തില്‍ 
മരിച്ചു വീണു. 

25യേഹൂ തന്‍െറ തേരാളിയായ ബിദ്കാരി 
നോടു പറഞ്ഞു, “യോരാമിന്‍െറ മൃതദേഹമെ 
ടുത്ത്‌ യിസ്രെയേലിലെ നാബോത്തിനന്‍െറ വയ 
ലിലേക്കു എറിയുക. ഞാനും നീയും യോരാ 
മിന്‍റെ പിതാവായ ആഹാബിനോടൊലപ്പം 
തേരില്‍ സഞ്ചരിച്ചപ്പോള്‍ അവന്‍ ഇങ്ങനെ 
യൊക്കെ സംഭവിക്കുമെന്നു യഹോവ പറഞ്ഞത്‌ 
ഓര്‍മ്മിക്കുക. 2യേഹോവ പറഞ്ഞു, “ഇന്നലെ 
ഞാന്‍ നാബോത്തിന്‍െറയും അവന്‍െറ പുത്ര 
ന്മാരുടെയും രക്തം കണ്ടു. അതിനാല്‍ ആഹാ 
ബിനെ ഈ വയലില്‍ വെച്ചു ഞാന്‍ ശിക്ഷി 
ക്കും.” അതിനാല്‍ യോരാമിനന്‍െറ ശരീരമെടുത്ത്‌, 
യഹോവ പറഞ്ഞതു പോലെ അത്‌ വയലിലേ 
ക്കെറിയുക്‌” 

27ഇതു കണ്ട്‌ യെഹൂദയിലെ രാജാവായ അഹ 
സ്യാവ്‌ പൂന്നോട്ടപ്പുരയ്ക്കടുത്തുകൂടെ ഓടി 

















386 


പ്പോയി. യേഹൂ അയാളെ പിന്തുടര്‍ന്നു പറ 
ഞ്ഞു, “അഹസ്യാവിനെയും എയുക!” 
യിബ്ളയാമിനടുത്ത്‌ ഗൂരിലേക്കുള്ള വഴിയില്‍ 
തന്‍െറ രഥത്തിലായിരിക്കെ അഹസ്യാവിനു 
പരിക്കേറ്റു. അഹസ്യാവ്‌ മെഗിദ്ദോവിലേക്കു 
ഓടി പ്പ്യോയെങ്കിലും അയാള്‍ അവിടെ വച്ചു 
മരണമടഞ്ഞു. 28അഹസ്യാവിന്‍൯ന്‍െറ സേവക 
ന്മാര്‍ അയാളുടെ ശരീരം ഒരു തേരില്‍ കയറ്റി 
യെരൂശലേമിലേക്കു കൊണ്ടുപോയി. അവര്‍ 
അഹസ്യാവിനെ അയാളുടെ പൂര്‍വ്വികരോ 











ടൊപ്പം ദാവീദിന്‍റെ നഗരത്തിലെ കല്ലറയില്‍ 
സംസ്കരിച്ചു. 
29യോരാം യിസ്രായേലില്‍ രാജാവായ 


തിറ പതിനൊന്നാം വര്‍ഷമാണ്‌ അഹ 
സ്യാവ്‌ യെഹൂദയിലെ രാജാവായത്‌. 


ഈസേബെലിന്‍െറ ഭീകരമരണം 

94യേഹൂ യിസ്രെയേലിലേക്കു പുറപ്പെടു 
വിവരം ഈസേബെല്‍ അറിഞ്ഞു. അവള്‍ 
ശിരോലങ്കാരങ്ങള്‍ വച്ചു കെട്ടി ഒരുങ്ങി പുറ 
ത്തേക്കു നോക്കി ജനാലയ്ക്കരികില്‍ നിന്നു. 
31യേഹൂ നഗരത്തിലേക്കു പ്രവേശിച്ചു. ഈസേ 
ബെല്‍ പറഞ്ഞു, “സിമ്രി! അവനെപ്പോലെ നീ 
നിറ്റ യജമാനനെ കൊന്നു!” 

32യേഹൂ മുകളില്‍ ജനാലയിലേക്കു നോക്കി. 
അവന്‍ ചോദിച്ചു, “ആരാണെനന്‍െറ പക്ഷത്തു 
ളവര്‍? ആരാണ്‌?” രണ്ടോ മൂന്നോ ഷണ്ഡന്മാര്‍ 
ജനാലയ്ക്കിടയിലൂടെ യേഹൂവിനെ നോക്കി. 
ദയേഹൂ അവരോടു പറഞ്ഞു, “ഈസേബെ 
ലിനെ താഴേക്കിടുക്‌” 

tes ഷണ്ഡന്മാാ ഈസേബെലിനെ 
താഴേക്കിട്ടു. ഈസേബെലിന്‍െറ ചോരയില്‍ 
കുറേ ഭിത്തിയിലും കുതിരകളുടെ മേലും 
വീണു. കുതിരകള്‍ ഈസേബെലിനന്‍െറ ശരീര 
ത്തിനുമേല്‍ നടന്നു. 4യേഹൂ വീട്ടിനുള്ളിലേക്കു 
കയറി തിന്നുകയും കുടിക്കുകയും ചെയ്തു. 
എന്നിട്ട അവന്‍ പറഞ്ഞു, “ശപിക്കപ്പെട്ട ആ 
സ്ത്രീയെ ചെന്നു നോക്കുക. അവളൊരു രാജ 
പൂത്രിയായതിനാല്‍ അവളെ സംസ്കരിക്കുക.” 

അവര്‍ ഈസേബെലിനെ സംസ്കരിക്കാന്‍ 
പോയി. എന്നാല്‍ അവര്‍ക്കവളുടെ ശരീരം 
കണ്ടെത്താനായില്ല. അവളുടെ തലയോട്ടി, 
പാദങ്ങള്‍, കൈപ്പത്തികള്‍ എന്നിവ മാത്രമേ 
കാണാനായുളളൂ. 3അതിനാലവര്‍ തിരികെ 
വന്നു യേഹൂവിനോടു കാര്യം പറഞ്ഞു. 
അപ്പോള്‍ യേഹു പറഞ്ഞു, “യഹോവ തന്‍െറ 
ദാസനായ തിശ്ബ്യനായ ഏലീയാവിനോട്‌ 
ഈ സന്ദേശം നല്‍കാന്‍ പറഞ്ഞു. ഏലീയാവു 
പറഞ്ഞു: “യിസ്രെയേല്‍പ്രദേശത്തു വച്ച്‌ ഈ 
സേബെലിനന്‍െറ ശരീരം നായ്ക്കള്‍ തിന്നും. 37യി 
സ്രെയേലിലുള്ള വയലില്‍ ചാണകം പോലെ 
ഈസേബെലിനന്‍െറ ശരീരം കിടക്കും .അവളുടെ 
ശരീരം തിരിച്ചറിയാന്‍ ജനങ്ങള്‍ക്കു കഴിയാതെ 


1 


പോകും! 


























യേഹൂ ശമര്യയിലെ നേതാക്കള്‍ക്കെഴുതുന്നു 
111 ശമര്യയില്‍ എഴുപതു പൂത്ര 
ന്മാരുണ്ടായിരുന്നു. യേഹൂ കത്തുകളെഴു 
തുകയും അവ ശമര്യയില്‍ യിസ്രെയേലിലെ 
ഭരണാധിപന്മാര്‍ക്കും നേതാക്കള്‍ക്കും അയച്ചു 
കൊടുക്കുകയും ചെയ്തു. ആഹാബിന്‍്റെറ 
പുത്രന്മാരുടെ രക്ഷകര്‍ത്താക്കള്‍ക്കും അവന്‍ 
എഴുതി. കത്തുകളില്‍ യേഹൂ പറഞ്ഞു, 23“ഈ 
കത്തു കിട്ടിയാലുടനെ നിങ്ങള്‍ നിങ്ങളുടെ 


387 


പിതാവിന്‍െറ പുത്രന്മാരില്‍ ഏറ്റവും യോഗ്യ 
നായവനെ തെരഞ്ഞെടുക്കുക. നിങ്ങള്‍ക്കു രഥ 
ങ്ങളും കുതിരകളുമുണ്ട. നിങ്ങളൊരു ശക്തമായ 
നഗരത്തിലാണു വസിക്കുന്നതും. നിങ്ങള്‍ക്കു 
ആയുധങ്ങളുമുണ്ട്‌. നിങ്ങള്‍ തെരഞ്ഞെടുത്ത 
പുത്രനെ അവന്‍െറ പിതാവിന്‍െറ സിംഹാസ 
നത്തിലിരുത്തുക. എന്നിട്ട്‌ നിങ്ങളുടെ യജമാ 
നനന്‍െറ കുടുംബത്തിനായി പോരാടുക.” 
പക്ഷെ യിസ്രെയേലിലെ ഭരണാധിപന്മാരും 
നേതാക്കളും വല്ലാതെ ഭയന്നിരുന്നു. അവര്‍ 
പറഞ്ഞു, “രണ്ടു രാജാക്കന്മാര്‍ക്കും (യോരാമിനും 
അഹസ്യാവിനും) യേഹൂവിനെ തടയാനാ 
യില്ല. അതിനാല്‍ നമുക്കും അവനെ തടയാന്‍ 
കഴിയില്ല!” 
ടആഹാബിന്‍െറ ഭവനം സൂക്ഷിച്ചിരുന്ന 
യാള്‍, ആ നഗരത്തെ നിയന്ത്രിച്ചിരുന്നവന്‍, 
മൂപ്പന്മാര്‍, ആഹാബിനന്‍െറ പുത്രന്മാരുടെ രക്ഷ 
കര്‍ത്താക്കള്‍ എന്നിവര്‍ യേഹൂവിന്‌ ഒരു 
സന്ദേശം അയച്ചു. “ഞങ്ങള്‍ അങ്ങയുടെ ദാസ 
ന്മാരാണ്‌. അങ്ങു പറയുന്നതെന്തും ഞങ്ങള്‍ 
ചെയ്യാം. ഞങ്ങളാരെയും രാജാവാക്കില്ല. നല്ല 
തെന്ന്‌ അങ്ങയ്ക്കു തോന്നുന്നതു ചെയ്യുക.” 








ശമര്യയിലെ നേതാക്കള്‍ ആഹാബിന്‍െറ 
കുട്ടികളെ വധിക്കുന്നു 

അനന്തരം യേഹൂ ആ നേതാക്കള്‍ക്ക്‌ രണ്ടാമ 
തൊരു കത്തുകൂടി അയച്ചു. യേഹൂ പറഞ്ഞു, 
“നിങ്ങള്‍ എന്നെ പിന്തുണയ്ക്കുകയും അനുസ 
രിക്കുകയും ചെയുന്നുവെങ്കില്‍ ആഹാബിനന്‍െറ 
പുത്രന്മാരുടെ തലവെട്ടിക്കളയുക. എന്നിട്ടവരെ 
നാളെ ഈ സമയത്ത്‌ യിസ്രെയേലില്‍ എന്‍െറ 
യടുത്തേക്കു കൊണ്ടുവരിക.” 

ആഹാബിന്‌ എഴുപതു പുത്രന്മാരുണ്ടായി 
രുന്നു. അവര്‍ അവരുടെ രക്ഷിതാക്കളായ നഗര 
ത്തിലെ നേതാക്കന്മാര്‍ക്കൊപ്പമായിരുന്നു. "നഗ 
രനേതാക്കന്മാര്‍ കത്തു SN രാജാ 
വിററ പുത്രന്മാരെ പിടിച്ച്‌ എഴുപതു പേരെ 
യും കൊന്നു. എന്നിട്ട്‌ നേതാക്കള്‍ രാജപുത്ര 
ന്മാരുടെ തലകള്‍ കൂടകളിലാക്കി. ആ കൂടകള്‍ 
അവര്‍ യിസ്രെയേലില്‍ യേഹുവിനയച്ചു 
കൊടുത്തു. ദൂതന്‍ യേഹൂവിന്‍െറയടുത്തേക്കു 
വന്ന്‌ അവനോടു പറഞ്ഞു, “അവര്‍ രാജപുത്ര 
ന്മാരുടെ തലകള്‍ കൊണ്ടുവന്നിരിക്കുന്നു!” 
അപ്പോള്‍ യേഹൂ പറഞ്ഞു, “അവ നഗരക 
വാടത്തിങ്കല്‍ പ്രഭാതം വരെ രണ്ടു കൂനകളായി 
കൂട്ടിയിടുക.” പ്രഭാതത്തില്‍ യേഹു പുറത്തേ 
ക്കു ചെന്ന്‌ ജനങ്ങള്‍ക്കു മുമ്പില്‍ നിന്നു. അയാള്‍ 
ജനങ്ങളോടു പറഞ്ഞു, “നിങ്ങള്‍ നിഷ്കളങ്ക 
രാണ്‌. നോക്കൂ, ഞാനെന്‍റെ യജമാനനെതിരെ 
ഗൂഡാലോചന നടത്തി. അദ്ദേഹത്തെ ഞാന്‍ 
വധിച്ചു. എന്നാല്‍ ആഹാബിന്‍െറ ഈ പുത്ര 
ന്മാരെ ആരാണു വധിച്ചത്‌? നിങ്ങളാണവനെ 
വധിച്ചത്‌?” 
10യ ഹോവ പറയുന്നതെല്ലാം സംഭ 
വിക്കുമെന്ന്‌ നിങ്ങള്‍ അറിയണം. ആഹാ 
ബിന്‍െറ കുടുംബത്തെപ്പറ്റി ഇക്കാര്യങ്ങള്‍ പറ 
യാന്‍ യഹോവ ഏലീയാവിനെ ഉപയോഗിച്ചു. 
സംഭവിക്കുമെന്ന്‌ അവന്‍ പറഞ്ഞ കാര്യങ്ങള്‍ 
യഹോവയിപ്പോള്‍ നടപ്പാക്കുകയും ചെയ്തിരി 
ക്കുന്നു.” 

1അതിനാല്‍ യിസ്രെയേലില്‍ ജീവിച്ചിരുന്ന 
ആഹാബിന്‍െറ കുടുംബക്കാരെ മുഴുവനും 
യേഹൂ വധിച്ചു. എല്ലാ പ്രധാന വ്യക്തിക 
ളെയും അടുത്ത സുഹൃത്തുക്കളെയും പുരോഹി 











2 രാജാക്കന്മാര്‍ 10:4-19 


തരെയുമെല്ലാം വധിച്ചു. ആഹാബിന്‍െറ 
ബന്ധുക്കളിലാരെയും ജീവനോടെ വിട്ടില്ല. 


അഹസ്യാവിന്‍െറ ബന്ധുക്കളെ 
യേഹു വധിക്കുന്നു 

12യേഹു യിസ്രെയേല്‍ വിട്ട്‌ ശമര്യയിലേക്കു 
പോയി. മാര്‍ഗ്ഗമദ്ധ്യേ യേഹൂ ഇടയന്മാര്‍ തങ്ങ 
ളുടെ ചെമ്മരിയാടുകളില്‍നിന്നും രോമം മുറി 
ച്ചിരുന്ന സ്ഥലമായ, ഇടയന്മാരുടെ പാളയം 
എന്ന സ്ഥലത്തു തങ്ങി. 3യേഹൂ, യെഹൂദ 
യിലെരാജാവായ അഹസ്യാവിന്‍െറ ബന്ധുക്ക 
ളുമായി സന്ധിച്ചു. യേഹൂ അവരോടു ചോദി 
ച്ചു, “നിങ്ങളാരാണ്‌?” 

അവര്‍ മറുപടി പറഞ്ഞു, “ഞങ്ങള്‍ യെഹൂദ 
യിലെ രാജാവായ അഹസ്യാവിനന്‍െറ ബന്ധു 
ക്കളാണ്‌. രാജാവിന്‍െറ കുട്ടികളേയും രാജമാതാ 
വിന്‍െറ കുട്ടികളെയും കാണാനാണു ഞങ്ങള്‍ 
വന്നത്‌.” 4അപ്പോള്‍ യേഹൂ തന്‍െറയാളുക 
ളോടു പറഞ്ഞു, “അവരെ ജീവനോടെ പിടികൂ 
ടുക.” യേഹൂവിന്‍െറയാള്‍ക്കാര്‍ അഹസ്യ്യാ 
വിന്‍െറ ബന്ധുക്കളെ ജീവനോടെ പിടികൂടി. 
അവര്‍ നാല്പത്തിരണ്ടു പേരുണ്ടായിരുന്നു. 
യേഹൂ അവരെ ബേത്‌-എഖേദിനടുത്തുള്ള ഒരു 
കിണറിനു സമീപത്തു വച്ചു വധിച്ചു. യേഹൂ 
ആരെയും ജീവനോടെ വിട്ടില്ല. 











യേഹൂ, യോനാദാബിനെ കണ്ടുമുട്ടുന്നു 

15അവിടം വിട്ടതിനുശേഷം യേഹൂ, രേഖാബി 
ന്‍െറ പുത്രനായ യോനാദാബിനെ കണ്ടുമുട്ടി. 
യോനാദാബ്‌ യേഹൂവിനെ സന്ദര്‍ശിക്കാന്‍ 
പോകുന്ന വഴിയായിരുന്നു. യേഹൂ യോനാദാ 
ബിനെ ആശംസിക്കുകയും അവനോടു ചോദി 
ക്കുകയും ചെയ്തു: “ഞാന്‍ നിന്നോടായിരിക്കു 
ന്നതുപോലെ നീ എനിക്കും ഒരു വിശ്വസ്ത 
സുഹൃത്തായിരിക്കുമോ?” യോനാദാബ്‌ മറുപടി 
പറഞ്ഞു “ഉവ്വ്‌, ഞാന്‍ നിനക്കൊരു വിശ്വസ്ത 
സുഹൃത്തായിരിക്കും.” യേഹൂ പറഞ്ഞു, “അങ്ങ 
നെയെങ്കില്‍ നിന്‍െറ കൈ നീട്ടു.” അനന്തരം 
യേഹൂ യോനാദാബിനെ എത്തിപ്പിടിച്ച്‌ 
തന്‍െറ രഥത്തിലേക്കു കയറ്റി. 

1യേഹൂ പറഞ്ഞു, “എന്നോടൊപ്പം വരിക. 
യഹോവയുടെ കാര്യത്തില്‍ എനിക്കുള്ള വികാ 
രങ്ങള്‍ എത്ര ശക്തമാണെന്നു കാണുക.” 
അങ്ങനെ യോനാദാബ്‌ യേഹൂുവിനന്‍െറ രഥത്തി 
ലേക്കു കയറി. 17യേഹൂ ശമര്യയിലെത്തി അ 
പ്പോഴും അവിടെ ജീവിച്ചിരുന്ന ആഹാബി 
ന്‍െറ ബന്ധുക്കളെ മുഴുവന്‍ വധിച്ചു. യേഹൂ 
അവരെയെല്ലാവരെയും വധിച്ചു. യഹോവ 
ഏലീയാവിനോടു പറഞ്ഞതെല്ലാം യേഹൂ 
ചെയ്തു. 

















ബാലിന്‍െറ ആരാധകരെ 
യേഹു വിളിക്കുന്നു 

18അനന്തരം യേഹു ജനങ്ങളെയെല്ലാം വിളി 
ചുകൂട്ടി. യേഹൂ അവരോടു പറഞ്ഞു, “ആ 
ഹാബ്‌ ബാലിനെ അല്പം സേവിച്ചു. എന്നാല്‍ 
യേഹൂ ബാലിനെ കൂടുതല്‍ സേവിക്കും! 1ഇനി 
ബാലിനന്‍െറ എല്ലാ പുരോഹിതരെയും പ്രവാച 
കരെയും വിളിച്ചുകൂട്ടുക. ബാലിനെ ആരാധി 
ക്കുന്ന എല്ലാ ജനങ്ങളെയും വിളിച്ചുകൂട്ടുക. 
ഒരാള്‍ പോലും ഈ സമ്മേളനത്തില്‍ പങ്കെ 
ടുക്കാതിരിക്കരുത്‌. കാരണം, എനിക്ക്‌ ബാലിന്‌ 
ഒരു മഹായാഗം കഴിക്കാനുണ്ട. ഈ സമ്മേളന 





2 രാജാക്കന്മാര്‍ 10:20-11:4 


ത്തില്‍ പങ്കെടുക്കാത്ത ഏതൊരാളെയും ഞാ൯ 
വധിക്കും!” 

പക്ഷേ യേഹൂ അവരെ ചതിക്കുകയായിരു 
ന്നു. ബാലിന്‍െറ ആരാധകരെ നശിപ്പിക്കുകയാ 
യിരുന്നു യേഹൂവിന്‍െറ ലക്ഷ്യം. 2അനന്തരം 
യേഹു പറഞ്ഞു, “ബാലിന്‌ ഒരു വിശുദ്ധസമ്മേ 
ഒനം ഒരുക്കുക.” പുരോഹിതന്മാര്‍ സമ്മേളനം 
പ്രഖ്യാപിക്കുകയും ചെയ്തു. 21അനന്തരം 
യേഹൂ യിസ്രായേലിലെമ്പാടും ഒരു സന്ദേശ 
മയച്ചു. ബാലിന്‍െറ എല്ലാ ആരാധകരും വന്നു. 
ഒരാള്‍ പോലും വീട്ടില്‍ തങ്ങിയിരുന്നില്ല. 
ബാലിന്റെ ആരാധകര്‍ ബാലിന്‍െറെ ആലയ 
ത്തിലേക്കു വന്നു. ആലയം ജനങ്ങളെക്കൊണ്ടു 
നിറഞ്ഞു. 

മാവസ്ത്രങ്ങള്‍ സൂഷിച്ചിരുന്നവനോട യേഹൂ 
പറഞ്ഞു, “ബാലിനന്‍െറെ ആരാധകര്‍ക്കെെല്ലാം 
വേണ്ട വസ്ത്രങ്ങള്‍ കൊണ്ടുവരിക.” അതി 
നാല്‍ അയാള്‍ ബാലിന്‍െറെ ആരാധകര്‍ക്കാവശ്യ 
മായ വസ്ത്രങ്ങള്‍ കൊണ്ടുവന്നു. 

23അനന്തരം യേഹൂവും രേഖാബിനന്‍െറ പുത്ര 
നായ യോനാദാബും ബാലിന്‍െറെ ആലയത്തി 
ലേക്കു പ്രവേശിച്ചു. യേഹു ബാലിന്റെ ആരാ 
ധകരോടു പറഞ്ഞു, “ചുറ്റും നോക്കി, യഹോവ 
യുടെ സേവകരൊന്നും നിങ്ങളോടൊപ്പമി 
ല്ലെന്നു ഉറപ്പുവരുത്തുക. ബാലിന്‍െറ ആരാധ 
കര്‍ മാത്രമേയുള്ളു വെന്നും ഉറപ്പുവരുത്തുക.” 
24ക്ബാലിന്‍൯ന്‍െറെ ആരാധകര്‍ ബാലിന്‍െറെ ആലയ 
ത്തിനുള്ളിലേക്കു വഴിപാടുകളും ഹോമയാഗ 
ങ്ങളും നടത്താനായി പ്രവേശിച്ചു. 

എന്നാല്‍ യേഹൂവും എണ്‍പതു പേരും പുറ 
ത്തു കാത്തുനില്ലുണ്ടായിരുന്നു. യേഹൂ അവ 
രോടു പറഞ്ഞു, “ഈ ജനങ്ങളിലാരും രക്ഷ 
പ്പെടാന്‍ അനുവദിക്കരുത്‌. ഒരുവന്‍ ഒരാളെയെ 
ങ്കിലും രക്ഷപ്പെടാനനുവദിച്ചാല്‍ അയാള്‍ 
തന്‍െറ ജീവന്‍ കൊണ്ട്‌ അതിനു പ്രായശ്ചിത്തം 
ചെയ്യണം.” 

25ഹോമയാഗം കഴിഞ്ഞയുടനെ യേഹു പാറാ 
വുകാരോടും നായകന്മാരോടും പറഞ്ഞു, 
“അകത്തു കടന്ന്‌ ബാലിന്‍െറ ആരാധകരെ 
യെല്ലാം വധിക്കുക. ഒരുത്തനും ജീവനോടെ 
ആലയത്തിനു പുറത്തുവരാന്‍ അനുവദിക്ക 
രുത്‌!” 

അതിനാല്‍ നായകന്മാര്‍ കനം കുറഞ്ഞ വാളു 
കളുപയോഗിച്ച്‌ ബാലിന്റെ ആരാധകരെ വ 
ധിച്ചു. പാറാവുകാരും നായകന്മാരും ചേര്‍ന്ന്‌ 
ബാലിന്‍െറെ ആരാധകരുടെ ശരീരങ്ങള്‍ പുറ 
ത്തേക്കെറിഞ്ഞു. അനന്തരം പാറാവുകാരും 
നായകന്മാരും ബാലിന്‍൯ന്‍െറെ ആലയത്തിനന്‍െറെ 
ഉള്ളറയില്‍ കടന്നു. 2ബോലിന്‍െറ ആലയത്തി 
നുള്ളിലെ സ്മാരകശിലകള്‍ അവര്‍ പുറത്തു 
കൊണ്ടു വന്ന്‌ ആലയം ഹോമിച്ചു. 27അനന്തരം 
അവര്‍ ബാലിനന്‍െറ സ്മാരകശിലകള്‍ അടിച്ചു 
ടച്ചു. ബാലിന്റെ ആലയവും അവര്‍ അടിച്ചു 
ടച്ചു. അവര്‍ ബാലിന്‍െറ ആലയം ഒരു വിസര്‍ 
ജ്ജനമുറിയാക്കി മാറ്റി. ജനങ്ങള്‍ ആ സ്ഥലം 
ഇന്നും ഒരു വിസര്‍ജ്ജനമുറിയായി ഉപയോഗി 
ക്കുന്നു. 

28അങ്ങനെ യേഹു യിസ്രായേലില്‍ ബാലി 
നെറ ആരാധന തകര്‍ത്തു. 2എന്നാല്‍ യേഹു, 
യിസ്രായേലിനെ പാപത്തിലേക്കു നയിച്ച, 
നെബാത്തിന്‍െറ പുത്രനായ യൊരോബെയാ 
മിന്റെ പാപങ്ങളില്‍നിന്നും പിന്മാറിയില്ല. 
ബേഥേലിലും ദാനിലുമുള്ള കാളക്കുട്ടികളുടെ 
വിഗ്രഹങ്ങള്‍ യേഹൂ നശിപ്പിച്ചില്പ. 




















388 


യിസ്രായേലിലെ യേഹൂവിന്‍െറ ഭരണം 

യഹോവ യേഹൂവിനോടു പറഞ്ഞു, 
“നിന്‍െറ പ്രവൃത്തി കൊള്ളാം. നന്മയെന്നു 
ഞാന്‍ പറഞ്ഞ കാര്യങ്ങളാണു നീ ചെയ്തത്‌. 
നീ ചെയ്യണമെന്നു ഞാന്‍ ആഗ്രഹിച്ച വിധ 
ത്തില്‍തന്നെ ആഹാബിന്‍െറ കുടുംബത്തെ നീ 
നശിപ്പിച്ചു. അതിനാല്‍ നിന്‍െറ പിന്‍ഗാമികള്‍ 
നാലുതലമുറകളോളം യിസ്രായേല്‍ ഭരിക്കും.” 

പക്ഷേ യേഹൂ പൂര്‍ണ്ണമനസ്സോടെ യഹോ 
വയുടെ നിയമങ്ങളനുസരിച്ചു ജീവിക്കാന്‍ 
ശ്രദ്ധിച്ചില്ല. യിസ്രായേലിനെ പാപത്തിലേക്കു 
നയിച്ച യൊരോബെയാമിനന്‍െറെ പാപങ്ങള്‍ 
ചെയ്യുന്നത്‌ യേഹൂ നിര്‍ത്തിയില്ല. 


ഹസായേല്‍ യിസ്രായേലിനെ തോല്ലിക്കുന്നു 

32അക്കാലത്ത്‌ യഹോവ യിസ്രായേലിന്‍െറ 
ചില ഭാഗങ്ങള്‍ വിച്ഛേദിക്കാനാരംഭിച്ചു. 
അരാമിലെ രാജാവായ ഹസായേല്‍ യിസ്ധ്രാ 
യിനന്‍െറ എല്ലാ അതിര്‍ത്തികളിലും യിസ്രായേ 
ലുകാരെ പരാജയപ്പെടുത്തി. 33യോര്‍ദ്ദാന്‍ 
നദിക്കു കിഴക്കുള്ള ഗാദ്‌, രൂബേന്‍, മനശ്ശെ 
എന്നിവരുടെ സ്ഥലമടക്കം മുഴുവന്‍ ഗിലെ 
യാദു പ്രദേശവും അവന്‍ കീഴടക്കി. അര്‍ന്നോന്‍ 
താഴ്വരയില്‍ അരോവേര്‍ മുതല്‍ ഗിലെയാദും 
ബാശാനുംവരെയുള്ള എല്ലാ സ്ഥലവും ഹസാ 
യേല്‍ കീഴടക്കി. 








യേഹൂവിന്‍െറ മരണം 

34യേഹൂവിന്‍െറ മറ്റെല്ലാ പ്രവൃത്തികളും “യി 
സ്രായേല്‍രാജാക്കന്മാരുടെ ചരിത്രം” എന്ന ഗ്ര 
ന്ഥത്തില്‍ രേഖപ്പെടുത്തിയിട്ടുണ്ട്‌. 3യേഹൂ മര 
ണമടയുകയും തന്‍െറ പൂര്‍വ്വികരോടൊചപ്പം 
സംസ്കരിക്കപ്പെടുകയും ചെയ്തു. ജനങ്ങള്‍ 
യേഹൂവിനെ ശമര്യയില്‍ സംസ്കരിച്ചു. യേഹൂ 
വിനുശേഷം അവന്‍െറ പുത്രന്‍ യെഹോവാ 
ഹാസ്‌ യിസ്രായേലിന്‍റെ പുതിയ രാജാ 
വായി. 3യേഹു ഇരുപത്തെട്ടു വര്‍ഷം യിസ്ധ്രാ 
യേലില്‍ ഭരണം നടത്തി. 





അഥല്യാ യെഹൂദയിലെ രാജകുമാര 
ന്മാരെയെല്ലാം വധിക്കുന്നു 
അഹസ്യാവിന്‍െറ അമ്മയായിരുന്നു അഥ 
] ല്യാ. തന്‍െറ പൂത്ര൯ മരിച്ചു എന്നറിഞ്ഞ 
പ്പോള്‍ അവള്‍ എഴുന്നേറ്റ്‌ രാജാവിന്‍െറ കുടും 
ബാംഗങ്ങളെ മുഴുവനും കൊന്നു. മയെഹോ 
ശേബ, യോരാംരാജാവിനന്‍െറ പുത്രിയും അഹ 
സ്യാവിന്‍െറെ സഹോദരിയുമായിരുന്നു. രാജാ 
വിന്‍െറ പുത്രന്മാരിലൊരാളായിരുന്നു യോവാ 
ശ്‌. മറ്റു കുട്ടികള്‍ വധിക്കപ്പെട്ടു കൊണ്ടിരുന്ന 
ES യെഹോശേബ യോവാശിനെ എടുത്ത്‌ 
ഒളിപ്പിച്ചു. അവള്‍ യോവാശിനെയും അവ 
ന്‍െറ പരിചാരികയെയും തന്‍െറ കിടപ്പറയില്‍ 
സൂക്ഷിച്ചു. അങ്ങനെ യെഹോശേബയും പരി 
ചാരികയും ചേര്‍ന്ന്‌ യോവാശിനെ അഥല്യാ 
യില്‍നിന്നും ഒളിപ്പിച്ചു. അങ്ങനെ യോവാശ്‌ 
കൊല്ലപ്പെടാതിരുന്നു. 
അനന്തരം യോവാശും യെഹോശേബയും 
യഹോവയുടെ ആലയത്തില്‍ ഒളിച്ചു. യോ 
വാള്‍ അവിടെ ആറുവര്‍ഷം ഒളിച്ചിരുന്നു. അഥ 
ല്യാ യെഹൂദദേശം ഭരിക്കുകയും ചെയ്തു. 
“ഏഴാം വര്‍ഷം, ഉന്നതപുരോഹിതനായ യെ 
ഹോയാദാ, കാര്യരുടെയും അംഗരക്ഷകരുടെ 
യും നായകരെ യഹോവയുടെ ആലയത്തിലേ 











389 


ക്കു ആളയച്ചുവരുത്തി. അനന്തരം യെഹോ 
യാദാ അവരുമായി ഒരു കരാറുണ്ടാക്കി. ആല 
യത്തില്‍ വച്ചു യഹോവ അവരെക്കൊണ്ട്‌ ഒരു 
സത്യം ചെയ്യിപ്പിച്ചു. അനന്തരം അവന്‍ രാജകു 
മാരനെ അവര്‍ക്കു കാണിച്ചു കൊടുത്തു. 
ടഅനന്തരം യെഹോയാദാ അവര്‍ക്കൊരു 
കല്പന നല്‍കി. അയാള്‍ പറഞ്ഞു, “നിങ്ങള്‍ 
ചെയ്യേണ്ടത്‌ ഇതാണ്‌. ഓരോ ശബ്ദത്തുദിനത്തി 
നന്‍െറയും ആരംഭത്തില്‍ നിങ്ങളില്‍ മൂന്നി 
ലൊന്നു പേര്‍ വരണം. രാജാവിനെ നിങ്ങള്‍ 
അവന്‍െറ വസതിയില്‍ സംരക്ഷിക്കണം. മറ്റേ 
മൂന്നിലൊന്ന്‌ ശൂര്‍കവാടത്തിലായിരിക്കണം. 
ഇനിയുള്ള മൂന്നിലൊന്ന്‌ അംഗരക്ഷകനു 
പിന്നിലുള്ള കവാടത്തിലും അങ്ങനെ നിങ്ങള്‍ 
യോവാശിനെ സംരക്ഷിക്കുന്ന ഒരു മതില്‍ 
പോലെയാകണം. "ഓരോ ശബ്ബത്തു ദിവസത്തി 
ന്‍െറയും അന്ത്യത്തില്‍ നിങ്ങള്‍ മൂന്നില്‍ രണ്ടു 
പേര്‍ യഹോവയുടെ ആലയത്തിനു കാവല്‍ 
നിന്ന്‌ യോവാശ്രാജാവിനെ സംരക്ഷിക്കണം. 
&യോവാശുരാജാവ്‌ എപ്പോഴൊക്കെ എവിടെ 
യൊക്കെപോയാലും നിങ്ങള്‍ അദ്ദേഹത്തോടൊ 
പ്പമുണ്ടായിരിക്കണം. മുഴുവന്‍ സംഘവും രാജാ 
വിനെ വലയം ചെയ്തു നില്‍ക്കണം. ഓരോ 
അംഗരക്ഷകനും തന്‍റെ ആയുധം ധരിച്ചിരി 
ക്കണം. നിങ്ങളോടു വളരെയടുത്തു വരുന്ന 
ആരെയും നിങ്ങള്‍ വധിക്കുകയും വേണം.” 
പുരോഹിതനായ യെഹോയാദാ കല്ലിച്ചതു 
പോലെയെല്ലാം നായകന്മാര്‍ അനുസരിച്ചു. 
ഓരോ നായകനും തന്‍െറയാളുകളെ കൂട്ടി. ഒരു 
സംഘത്തിന്‌ ശബ്ബത്തു ദിവസം രാജാവിനെ 
സംരക്ഷിക്കുകയായിരുന്നു ജോലി. ആഴ്ച 
യിലെ ബാക്കി ദിവസങ്ങളില്‍ രാജാവിനെ 


























2 രാജാക്കന്മാര്‍ 11:5-12:5 


പുരോഹിതനായ യെഹോയാദാ ഭടന്മാ 
രുടെ ചുമതലക്കാരായ നായകന്മാര്‍ക്ക്‌ ഒരു 
കല്പന നല്‍കി. യെഹോയാദാ അവരോടു പറ 
ഞ്ഞു, “അഥല്യയെ ആലയത്തിനു പുറത്തേക്കു 
കൊണ്ടുപോവുക. അവളെയും അവളുടെ 
അനുയായികളെയെല്ലാം വധിക്കുക. പക്ഷേ 
യഹോവയുടെ ആലയത്തില്‍ വച്ച്‌ അവരെ 
വധിക്കരുത്‌.” 
16അതിനാല്‍ കൊട്ടാരത്തിലേക്കുള്ള കുതിരക്ക 
വാടത്തില്‍ എത്തിയ ഉടനെ ഭടന്മാര്‍ അവളെ 
പിടികൂടി വധിച്ചു. 17അനന്തരം യെഹോയാദാ 
യഹോവയ്ക്കും രാജാവിനും ജനങ്ങള്‍ക്കുമിടയി 
ലുള്ള കരാറുണ്ടാക്കി. രാജാവും ജനങ്ങളും 
യഹോവയുടേതാണെന്ന്‌ ഈ കരാര്‍ കാണി 
ക്കുന്നു. രാജാവും ജനങ്ങളുമായും യെഹോയാദാ 
കരാറുണ്ടാക്കി. രാജാവു ജനങ്ങള്‍ക്കു വേണ്ടി 
എന്തു ചെയ്യണമെന്ന്‌ ഈ കരാര്‍ പറയുന്നു. 
ജനങ്ങള്‍ രാജാവിനെ അനുസരിക്കുകയും 
പിന്തുടരുകയും വേണമെന്നും ആ കരാറില്‍ 
പറയുന്നു. 

18അനന്തരം ജനങ്ങളെല്ലാം വ്യാജദൈവമായ 
ബാലിന്‍െറ ആലയത്തിലേക്കു പോയി. ജന 
ങ്ങള്‍ ബാലിനന്‍െറ വിഗ്രഹവും യാഗപീഠങ്ങളും 
തകര്‍ത്തു. അവര്‍ അവ പല പല കഷണങ്ങ 
ളാക്കി. ജനങ്ങള്‍ ബാലിനന്‍െറെ പുരോഹിതനായ 
മത്ഥാനെ യാഗപീഠത്തിനു മുമ്പില്‍ വച്ചു 
വധിച്ചു. 

അതിനാല്‍ പുരോഹിതനായ യെഹോയാദാ 
യഹോവയുടെ ആലയം പരിപാലിക്കാന്‍ ആളു 
കളെ ഏര്‍പ്പെടുത്തി 1പുരോഹിതന്‍ ജനങ്ങളെ 
യെല്ലാം നയിച്ചു. അവര്‍ യഹോവയുടെ ആല 
യത്തില്‍നിന്നും രാജാവിന്‍െറ വസതിയി 

















സംരക്ഷിക്കുകയായിരുന്നു മറ്റു രണ്ടു സംഘങ്ങ 
ളുടെ നിയോഗം. അവരെല്ലാവരും യെഹോയാ 
ദായെന്ന പുരോഹിതനന്‍െറയടുത്തേക്കു 
പോയി. 1പുരോഹിതന്‍, നായകന്മാര്‍ക്ക്‌ കുന്ത 
ങ്ങളും പരിചകളും കൊടുത്തു. ദാവീദ്‌ യഹോ 
വയുടെ ആലയത്തില്‍ വച്ച കുന്തങ്ങളും പരിച 
കളുമായിരുന്നു അത്‌. 1ഈ അംഗരക്ഷകന്മാര്‍ 
തങ്ങളുടെ ആയുധങ്ങളുമായി ആലയത്തിനെറ 
വലത്തെ മൂല മൂതല്‍ ഇടത്തെ മൂലവരെ നിന്നു. 
അവര്‍ യാഗപീഠത്തിനും ആലയത്തിനും ചുറ്റി 
ലും രാജാവു ആലയം സന്ദര്‍ശിച്ചപ്പോഴൊക്കെ 
അദ്ദേഹത്തിനു ചുറ്റിലും നിന്നു. 1ഇവര്‍ 
യോവാശിനെ പുറത്തേക്കു കൊണ്ടുവന്നു. 
അവര്‍ യോവാശിനെ കിരീടം ധരിപ്പിക്കുകയും 
രാജാവും ദൈവവും തമ്മിലുള്ള കരാര്‍ അവനു 
നല്‍കുകയും ചെയ്തു. അനന്തരം അവര്‍ അവ 
നെ അഭിഷേകം ചെയ്ത്‌ പുതിയ രാജാവാക്കി 
ത്തീര്‍ക്കുകയും ചെയ്തു. അവര്‍ കൈകള്‍ 
കൊട്ടി വിളിച്ചു പറഞ്ഞു, “രാജാവ്‌ നീണാള്‍ 
വാഴട്ടെ!” 

13അംഗരക്ഷകരുടെയും ജനങ്ങളുടെയും ശ 
ബ്ദം അഥല്യാ രാജ്ഞി കേട്ടു. അതിനാലവള്‍ 








ലേക്കു പോയി. രാജാവിന്‍െറ വിശേഷ അംഗ 
രക്ഷകരും നായകന്മാരും രാജാവിനോടൊത്തു 
പോയി. മറ്റെല്ലാവരും അവരെ പിന്തുടര്‍ന്നു. 
അവര്‍ രാജാവിന്‍െറ വസതിയുടെ മുഖ്യപ്രവേ 
ശന കവാടത്തിങ്കലേക്കു പോയി. അനന്തരം 
യോവാശുരാജാവ്‌ സംിഹാസനത്തിലിരുന്നു. 
20 ജനങ്ങളെല്ലാം സന്തോഷിച്ചു. നഗരം ശാന്തമാ 
യിരുന്നു. അഥല്യാരാജ്ഞി രാജകൊട്ടാരത്തിന്‌ 
സമീപം വച്ച്‌ വാളിനാല്‍ കൊല്ലപ്പെടുകയും 
ചെയ്തിരുന്നു. 

2രാജാവായപ്പോള്‍ യോവാശിന്‌ ഏഴു വയ 
സ്റ്റായിരുന്നു. 





യോവാശ്‌ തന്‍െറ ഭരണമാരംഭിക്കുന്നു 

] 7 യേഹൂ യിസന്രായേല്‍രാജാവായതിനന്‍െറ 

ഏഴാം വര്‍ഷമാണ്‌ യോവാള്‍ ഭരണമാരം 
ഭിച്ചത്‌. യോവാശ്‌ യെരൂശലേമില്‍ നാല്പതു വര്‍ 
ഷം ഭരണം നടത്തി. ബേര്‍-ശേബയിലെ 
സിബ്യാ ആയിരുന്നു അയാളുടെ അമ്മ. 2യഹോ 
വയുടെ ദൃഷ്ടിയില്‍ ശരിയായതു യോവാശ്‌ 
ചെയ്തു. തന്‍െറ ജീവിതത്തിലുടനീളം യോ 
വാശ യഹോവയെ അനുസരിച്ചു. പുരോഹിത 








യഹോവയുടെ ആലയത്തിങ്കലുള്ള ജനങ്ങളു 
ടെയടുത്തേക്കു ചെന്നു. 4രാജാവ്‌ സ്തംഭത്തിന 
ടുത്ത്‌ യഥാസ്ഥാനത്തു നില്‍ക്കുന്നത്‌ അഥല്യാ 
കണ്ടു. നേതാക്കളും ജനങ്ങളും രാജാവിനു കാഹ 
ളം വിളിക്കുന്നതും എല്ലാവരും വളരെ സന്തുഷ്ട 
രായിരിക്കുന്നതും അവള്‍ കണ്ടു. അഥല്യാ കാഹ 
ളം വിളി കേള്‍ക്കുകയും തന്‍െറ മനോവിക്ഷു 
ബ്ധി അറിയിക്കാന്‍ തന്‍െറ വസ്ത്രങ്ങള്‍ വലി 
ച്ചു കീറുകയും ചെയ്തു. അനന്തരം അഥല്യാ 


1” 


വിളിച്ചു കൂവി, “രാജദ്രോഹം! രാജദ്രോഹം! 








നായ യെഹോയാദാ അവനെ പഠിപ്പിച്ച കാര്യ 
ങ്ങള്‍ അവന്‍ പ്രവര്‍ത്തിച്ചു. പക്ഷേ അവന്‍ 
ഉന്നതസ്ഥലങ്ങള്‍ നശിപ്പിച്ചില്ല. ആ ആരാധനാ 
സ്ഥലങ്ങളില്‍ eee വഴിപാടുകളും 
ധൂപാര്‍ച്ചനകളും അര്‍പ്പിച്ചിരുന്നു. 





ആലയത്തിനന്‍െറ അറ്റകുറ്റപ്പണിക്ക്‌ 
യോവാശ്‌ കല്ലിക്കുന്നു 
ട്യോവാശ്‌ പുരോഹിതന്മാരോടു പറഞ്ഞു, 
“യഹോവയുടെ ആലയത്തില്‍ ആവശ്യത്തിനു 


2 രാജാക്കന്മാര്‍ 12:6-13:3 


പണമുണ്ട്‌. ജനങ്ങള്‍ ആലയത്തിലേക്കു സാധ 
നങ്ങള്‍ നല്‍കിയിട്ടുണ്ട. ജനസംഖ്യയെടുക്കു 
മ്പോള്‍ ജനങ്ങള്‍ ആലയത്തിലേക്കു നികുതിയ 
ടച്ചിട്ടുണ്ട്‌. കൂടാതെ ഒദാര്യമായും ജനങ്ങള്‍ 
ആലയത്തിലേക്കു പണം നല്‍കിയിട്ടുണ്ട്‌. 
പുരോഹിതന്മാരായ നിങ്ങള്‍ ആ പണമെടുത്ത്‌ 
യഹോവയുടെ ആലയത്തിന്‍െറ അറ്റകുറ്റപ്പണി 
കള്‍ ചെയ്യണം. ഓരോ പുരോഹിതനും അവര 
വര്‍ സേവിക്കുന്ന ജനങ്ങളില്‍നിന്നും കിട്ടുന്ന 
പണം ഉപയോഗിക്കണം. അയാള്‍ ആ പണം 
യഹോവയുടെ ആലയത്തിന്‍െറ കേടുപാടു 
കള്‍ തീര്‍ക്കുവാന്‍ ഉപയോഗിക്കണം.” 

എന്നാല്‍ പുരോഹിതന്മാര്‍ അറ്റകുറ്റപ്പണി 
കള്‍ നടത്തിയില്ല. യോവാശിന്‍െറ ഭരണ 
ത്തിന്‍റെ ഇരുപത്തി മൂന്നാം വര്‍ഷത്തിലും 
പുരോഹിതന്മാര്‍ ആലയം നന്നാക്കിയിരുന്നില്ല. 
"അതിനാല്‍ യോവാശുരാജാവ്‌ പുരോഹിത 
നായ യെഹോയാദയെയും മറ്റു പുരോഹിത 
ന്മാരെയും വിളിച്ച്‌ അവരോടു ചോദിച്ചു, 
“നിങ്ങളെന്താണ്‌ ആലയത്തിനന്‍െറ അറ്റകുറ്റപ്പ 
ണികള്‍ ചെയ്യാത്തത്‌? നിങ്ങള്‍ സേവിക്കുന്ന 
ജനങ്ങളില്‍നിന്നും പണം സ്വീകരിക്കരുത്‌. ആ 
പണം ഉപയോഗിക്കുന്നതു നിര്‍ത്തുക. ആ 
പണം ആലയം നന്നാക്കാന്‍ തന്നെ ഉപയോഗി 
ക്കണം.” 

ജനങ്ങളില്‍നിന്നും പണം സ്വീകരിക്കുന്നതു 
നിര്‍ത്താമെന്ന്‌ പുരോഹിതന്മാര്‍ സമ്മതിച്ചു. 
പക്ഷേ ആലയം നന്നാക്കേണ്ടതില്ലെന്നും അവര്‍ 
നിശ്ചയിച്ചു. അതിനാല്‍ പുരോഹിതനായ 
യെഹോയാദാ ഒരു പെട്ടിയെടുത്ത്‌ അതിന്‍െറ 
മുകളില്‍ ഒരു ദ്വാരമിട്ടു. അനന്തരം യെഹോ 
യാദാ പെട്ടി യാഗപീഠത്തിന്‍െറ തെക്കു വശ 
ത്തു വച്ചു. അത്‌ ജനങ്ങള്‍ യഹോവയുടെ 
ആലയത്തിലേക്കു പ്രവേശിക്കുന്ന വാതില്‍ക്കു 
ലായിരുന്നു. പുരോഹിതന്മാരില്‍ ചിലര്‍ ആല 
യ വാതില്‍ക്കല്‍ കാവല്‍ നിന്നു. ജനങ്ങള്‍ 
യഹോവയ്ക്കു നല്‍കിയ പണം എടുത്ത്‌ അവര്‍ 
ആ പെട്ടിയിലിട്ടു. 

10അനന്തരം ആലയത്തിലേക്കു പോകുമ്പോള്‍ 
ജനങ്ങള്‍ പണം ആ പെട്ടിയില്‍ നിക്ഷേപി 
ക്കാന്‍ തുടങ്ങി. രാജാവിന്‍െറ കാര്യദര്‍ശിയും 
ഉന്നതപുരോഹിതനും പെട്ടിയില്‍ ധാരാളം 
പണമുണ്ടെന്നു കണ്ട്‌ ആ പണം എടുത്തു. 
അവര്‍ പണം എണ്ണി സഞ്ചികളിലാക്കി. 1അന 
ന്തരം അവര്‍ യഹോവയുടെ ആലയത്തില്‍ 
ജോലി ചെയ്തവര്‍ക്കു പ്രതിഫലം. നല്‍കി. 
യഹോവയുടെ ആലയത്തില്‍ പണിത മരപ്പ 
ണിക്കാര്‍ക്കും മറ്റു നിര്‍മ്മാണ വേലക്കാര്‍ക്കും 
അവര്‍ പ്രതിഫലം നല്‍കി. 12കല്പണിക്കാര്‍ക്കും 
കല്ലുവെട്ടുകാര്‍ക്കും പ്രതിഫലം നല്‍കാന്‍ 
അവര്‍ ആ പണം ഉപയോഗിച്ചു. തടി, ചെത്തു 
കല്ല, യഹോവയുടെ ആലയം നന്നാക്കാനുള്ള 
സാധനങ്ങള്‍ എന്നിവ വാങ്ങാന്‍ ആ പണം 
ഉപയോഗിച്ചു. 

13-14ജനങ്ങള്‍ യഹോവയുടെ ആലയത്തി 
ലേക്കു പണം നല്‍കി. എന്നാല്‍ വെള്ളിക്കി 
ണ്ണമോ കത്രികകളോ കോപ്പകളോ കാഹള 
ങ്ങളോ സ്വര്‍ണ്ണംകൊണ്ടോ വെള്ളികൊണ്ടോ 
ഉള്ള പാത്രങ്ങളോ ഉണ്ടാക്കാന്‍ പുരോഹിതന്മാര്‍ 
ആ പണം ഉപയോഗിച്ചില്ല. പണിക്കാര്‍ക്കു 
പ്രതിഫലം നല്‍കാനേ ആ പണം ഉപയോഗി 
ചുള്ളൂ. ആ പണിക്കാര്‍ യഹോവയുടെ ആലയം 
നന്നാക്കുകയും ചെയ്തു. 15ആരും പണം മുഴു 
വന്‍ എണ്ണുകയോ പണത്തിനെന്തു സംഭവി 














390 


ച്ചെന്ന്‌ പണിക്കാരെ ചോദ്യം ചെയ്യുകയോ 
ഉണ്ടായില്ല. എന്തുകൊണ്ടെന്നാല്‍ ആ പണി 
ക്കാര്‍ വിശ്വസ്തരായിരുന്നു! 

1അപരാധബലികളും പാപബലികളും അര്‍ 
പ്പിക്കുമ്പോള്‍ ജനങ്ങള്‍ പണം നല്‍കി. പക്ഷേ 
ആ പണം യഹോവയുടെ ആലയം പണിത 
പണിക്കാര്‍ക്കു നല്‍കാനല്ല ഉപയോഗിച്ചത്‌. ആ 
പണം പുരോഹിതര്‍ക്കുള്ളതായിരുന്നു. 


യോവാശ്‌ ഹസായേലില്‍നിന്നും 
യെരൂശലേമിനെ രക്ഷിക്കുന്നു 

17അരാമിലെ രാജാവായിരുന്നു ഹസായേല്‍. 
ഹസായേല്‍, ഗത്ത്നഗരത്തിനെതിരെ യുദ്ധ 
ത്തിനു പുറപ്പെട്ടു. ഗത്തിനെ ഹസായേല്‍ പരാ 
ജയപ്പെടുത്തി. അനന്തരം അയാള്‍ യെരൂശലേ 
മിനെതിരെ യുദ്ധത്തിനു തയ്യാറെടുത്തു. 

18യെഹോശാഫാത്ത്‌, യെഹോരാം, അഹ 
സ്യാവ്‌ എന്നിവര്‍ യെഹൂദയിലെ രാജാക്കന്മാ 
രായിരുന്നു. അവര്‍ യോവാശിനന്‍െറ പൂര്‍വ്വിക 
രായിരുന്നു. അവര്‍ യഹോവയ്ക്ക്‌ ധാരാളം 
സാധനങ്ങള്‍ കാഴ്ചവച്ചിരുന്നു. അവ ആല 
യത്തില്‍ സൂക്ഷിക്കപ്പെട്ടിരുന്നു. യോവാശും 
യഹോവയ്ക്ക്‌ ധാരാളം കാഴ്ചവസ്തുക്കള്‍ 
നല്‍കിയിരുന്നു. യോവാശ്‌ ആ മുഴുവന്‍ സാധ 
നങ്ങളും, ആലയത്തിലും തന്‍െറ കൊട്ടാരത്തി 
ലുമുള്ള സ്വര്‍ണ്ണവും എടുത്തു. അനന്തരം 
യോവാള്‍ ആ വിലയേറിയ വസ്തുക്കള്‍ അരാ 
മിലെ രാജാവായ ഹസായേലിനു നല്‍കി. താന്‍ 
സ്വീകരിച്ച ആ നിധികളെല്ലാം യെരുശലേ 
മിനെ ആക്രമിക്കാനുള്ള പരിപാടിയില്‍നിന്നും 
ഹസായേലിനെ പിന്തിരിപ്പിച്ചു. 














യോവാശിന്‍െറ മരണം 

19യോവാശിനന്‍െറ എല്ലാ മഹദ്പ്രവൃത്തികളും 
“യെഹൂദയിലെ രാജാക്കന്മാരുടെ ചരിത്രം” എന്ന 
ഗ്രന്ഥത്തില്‍ എഴുതിയിട്ടുണ്ട്‌. 

2യോവാശിനന്‍െറ ഉദ്യോഗസ്ഥന്മാര്‍ അദ്ദേഹ 
ത്തിനെതിരെ ഗൂഡാലോചന നടത്തി. സില്പാ 
യിലേക്കുള്ള പാതയിലുള്ള മില്ലോയുടെ വസ 
തിയില്‍ വച്ച്‌ അവര്‍ യോവാശിനെ വധിച്ചു. 
2മശിമെയാത്തിന്‍െറ പുത്രനായ യോസാഖാരും 
ശോമേരിന്‍െറെ പുത്രനായ യെഹോസാബാദും 
ആയിരുന്നു യോവാശിനന്‍െറ ഉദ്യോഗസ്ഥന്മാര്‍. 
അവരായിരുന്നു യോവാശിനെ വധിച്ചത്‌. 

ജനങ്ങള്‍ യോവാശിനെ തന്‍െറ പൂര്‍വിക 
രോടൊപ്പും ദാവീദിന്‍െറ നഗരത്തില്‍ സംസ്‌ 
കരിച്ചു. അയാള്‍ക്കുശേഷം യോവാശിനന്‍െറ 
പുത്രന്‍ അമസ്യാവ്‌ പുതിയ രാജാവായി. 














യെഹോവാഹാസ്‌ തന്‍െറ ഭരണമാരംഭിക്കുന്നു 
Is Coc പുത്രനായ യെഹോവാ 

ഹാസ്‌ ശമര്യയില്‍ യിസ്ധ്രായേല്‍രാജാ 
വായി. അത്‌ അഹസ്യാവിന്‍െറ പുത്രന്‍ 
യോവാശ്‌ യെഹൂദയില്‍ രാജാവായതിനന്‍െറ 
ഇരുപത്തിമൂന്നാം വര്‍ഷമായിരുന്നു. യെഹോ 
വാഹാസ്‌ പതിനേഴു വര്‍ഷം ഭരണം നടത്തി. 
യഹോവയുടെ ദൃഷ്ടിയില്‍ തിന്മയായ 
കാര്യങ്ങള്‍ യെഹോവാഹാസ്‌ ചെയ്തു. 
യിസ്രായേലിനെ പാപത്തിലേക്കു നയിച്ച, 
നെബാത്തിന്‍െറ പുത്രനായ, യൊരോബെയാ 
മിന്‍റെ പാപങ്ങള്‍ യെഹോവാഹാസ്‌ പിന്തു 
ടര്‍ന്നു. അക്കാര്യങ്ങള്‍ ചെയ്യുന്നത്‌ യെഹോവാ 
ഹാസ്‌ നിര്‍ത്തിയില്ല. 3അപ്പോള്‍ യഹോവ 
യ്ക്ക്‌ യിസ്രായേലിനോടു വലിയ കോപമു 





391 


ണ്ടായി. യഹോവ യിസ്രായേലിനെ അരാമി 
ന്‍െറ രാജാവായ ഹസായേലിനന്‍െറെയും അയാ 
ളുടെ പൂത്രന്‍ ബെന്‍-ഹദദിന്‍െറയും ഭരണ 
ത്തി൯കീഴിലാക്കി. 


യിസ്രായേല്‍ജനതയ്ക്കുമേല്‍ 
യഹോവയുടെ കരുണ 

അനന്തരം തങ്ങളെ രക്ഷിക്കണമെന്ന്‌ യെ 
ഹോവാഹാസ്‌ യഹോവയോടു യാചിച്ചു. 
യഹോവ അവനെ ശ്രവിച്ചു. യഹോവ യിസ്ധ്രാ 
യേലിന്‍െറ കഷ്ടപ്പാടുകള്‍ കാണുകയും അരാ 
മൃരാജാവ്‌ യിസ്രായേലുകാരെ എങ്ങനെ കഷ്ട 
പ്പെടുത്തിയെന്നു മനസ്സിലാക്കുകയും ചെയ്തു. 

അതിനാല്‍ യഹോവ യിസ്രായേലിനെ 
രക്ഷിക്കാന്‍ ഒരാളെ അയച്ചു. യിസ്രായേലുകാര്‍ 
അരാമൃരില്‍ നിന്നും മോചിതരായി. അങ്ങനെ 
യിസ്രായേലുകാര്‍ സ്വഭവനങ്ങളിലേക്കു പഴയ 
തുപോലെ മടങ്ങിയെത്തി. 

എന്നാല്‍ യിസ്രായേലിനെ പാപത്തിലേക്കു 
നയിച്ച യൊരോബെയാമിനന്‍െറ പാപങ്ങളെ 
യിസ്രായേലുകാര്‍ പിന്തുടര്‍ന്നു. യിസ്രായേലു 
കാര്‍ യൊരോബെയാമിനന്‍െറ പാപങ്ങള്‍ തുട 
ര്‍ന്നു. അവര്‍ ശമര്യയില്‍ അശേരാസ്തംഭങ്ങള്‍ 
സൂക്ഷിക്കുകയും ചെയ്തു. 

'യെഹോവാഹാസി൯ന്‍െറെ സൈന്യത്തെ 
അരാമിലെ രാജാവ്‌ പരാജയപ്പെടുത്തി. അരാ 
മൃരാജാവ്‌ വളരെയധികം ഭടന്മാരെ വധിച്ചു. 
അന്‍പതു കൂതിരപ്പടയാളികളെയും പത്തു 
തേരുകളെയും പതിനായിരം കാലാളുകളെയും 
മാത്രം അവശേഷിപ്പിച്ചു. യെഹോവാഹാ 
സിറ്റ ഭടന്മാര്‍ മെതിക്കാലത്ത്‌ കാറ്റില്‍ പറന്ന 
പതിരുപോലെയായിരുന്നു. 8യെഹോവാഹാ 
സിറ എല്ലാ പ്രവൃത്തികളും “യിസ്രായേല്‍ 
രാജാക്കന്മാരുടെ ചരിത്രം” എന്ന ഗ്രന്ഥത്തില്‍ 
രേഖപ്പെടുത്തിയിട്ടുണ്ട. 'യെഹോവാഹാസ്‌ മര 
ണമടയുകയും പൂര്‍പ്പികരോടൊലപ്പം സംസ്കരി 
ക്കപ്പെടുകയും ചെയ്തു. ജനങ്ങള്‍ യെഹോവാ 
ഹാസിനെ ശമര്യയില്‍ സംസ്കരിച്ചു. യെഹോ 
വാഹാസിനു ശേഷം അയാളുടെ പുത്രന്‍ 
യെഹോവാശ്‌ പൂതിയ രാജാവായി. 











യെഹോവാശിന്‍െറ യിസ്രായേല്‍ഭരണം 

10യോവാഹാസ്വിന്‍െറ പുത്രന്‍ യെഹോ 
വാശ്‌ ശമര്യയില്‍ യിസ്ര്രായേല്‍രാജാവായി]. 
യോവാശ്‌ യെഹൂദാരാജാവായതിന്‍റ്റ മൂപ് 
ത്തേഴാം വര്‍ഷമായിരുന്നു അത്‌. യെഹോവാ 
പതിനാറു വര്‍ഷം യിസ്രായേല്‍ ഭരിച്ചു. യ 
ഹോവയുടെ ദൃഷ്ടിയില്‍ തിന്മയായ കാര്യങ്ങ 
ളാണ്‌ യിസ്ധായേല്‍രാജാവായ യെഹോവാശ്‌ 
ചെയ്തത്‌. യിസ്രായേലിനെ പാപത്തിലേക്കു 
നയിച്ച, നെബാത്തിന്‍െറ പുത്രനായ യൊരോ 








ബെയാമിന്‍൯ന്‍െറെ പാപങ്ങള്‍ ചെയ്യുന്നത്‌ 
അയാള്‍ നിര്‍ത്തിയില്ല. യെഹോവാശ്‌ ആ 
പാപങ്ങള്‍ തുടര്‍ന്നു ചെയ്തു. 2യെഹോവാ 


ശിനന്‍െറെ എല്ലാ പ്രവൃത്തികളും യെഹൂദാരാജാ 
വായ അമസ്ധ്യാവിനെതിരെ അയാള്‍ ചെയ്ത 
യുദ്ധങ്ങളും “യിസ്രായേല്‍ രാജാക്കന്മാരുടെ 
ചരിത്രം” എന്ന ഗ്രന്ഥത്തില്‍ രേഖപ്പെടുത്തി 
യിട്ടുണ്ട്‌. 3യെഹോവാശ്‌ മരണമടയുകയും 
തന്‍െറ പൂര്‍വ്വികരോടൊലപ്പം സംസ്കരിക്കപ്പെ 
ടുകയും ചെയ്തു. യൊരോബെയാം പുതിയ 
രാജാവാകുകയും യെഹോവാശിനന്‍െറ സിംഹാ 
സനത്തിലിരിക്കുകയും ചെയ്തു. യെഹോ 





2 രാജാക്കന്മാര്‍ 13:4-22 


വാശ്‌ ശമര്യയില്‍ യിസ്രായേല്‍രാജാക്കന്മാരോ 
ടൊപ്പം സംസ്കരിക്കപ്പെട്ടു. 


യെഹോവാശ്‌ എലീശയെ സന്ദര്‍ശിക്കുന്നു 

14 എലീശാ രോഗിയായി. പിന്നീട ഈ രോഗം 
മൂലം എലീശാ മരിക്കുകയും ചെയ്തു. യിസ്ധ്രാ 
യേല്‍രാജാവായ യെഹോവാശ്‌ എലീശയെ 
സന്ദര്‍ശിക്കാന്‍ പോയി. യെഹോവാള്‍ എലീശ 
യൂടെ മുമ്പില്‍ കരഞ്ഞു. യെഹോവാശു പറ 
ഞ്ഞു, “എന്‍െറ പിതാവേ, എന്‍െറ പിതാവേ! 
യിസ്രായേലിനന്‍െറ തേരുകളുടെയും കുതിരകളു 
ടെയും സമയമാണോ ഇത്‌?” 

15എലീശാ യെഹോവാശിനോടു പറഞ്ഞു, 
“ഒരു വില്ലും ഏതാനും അമ്പുകളുമെടുക്കുക.” 
യെഹോവാശ്‌ ഒരു വില്ലും ഏതാനും അമ്പു 
കളും എടുത്തു. 16അപ്പോള്‍ എലീശാ യിസ്ധ്രാ 
യേല്‍രാജാവിനോടു പറഞ്ഞു, “നിന്‍റെ കൈ 
വില്ലിന്മേല്‍ വയ്ക്കുക.” യെഹോവാള്‍ തന്റ 
കൈകള്‍ വില്ലിന്മേല്‍ വച്ചു. അനന്തരം എലീ 
ശാ തന്‍െറ കൈകള്‍ രാജാവിന്‍െറ കൈകളി 
ന്മേല്‍ വച്ചു. 7എലീശാ പറഞ്ഞു, “കിഴക്കേ 
ജനാല തുറക്കൂ.” യെഹോവാശ്‌ ജനാല തുറന്നു. 
അപ്പോള്‍ എലീശാ പറഞ്ഞു, “എയുക.” 

യെഹോവാശ്‌ എയ്തു. അപ്പോള്‍ എലീശാ 
പറഞ്ഞു, “അതാ യഹോവയുടെ വിജയ 
ത്തിന്‍റെ അമ്പ്‌! വിജയത്തിന്‍െറ അമ്പ്‌ അരാ 
മിനു മുകളില്‍! അരാമ്യരെ നീ അഫേക്കില്‍ 
വച്ചു തോല്പിക്കും. നീ അവരെ നശിപ്പിക്കുകയും 
ചെയ്യും.” 

18 എലീശാ പറഞ്ഞു, “അന്വുകളെടുക്കൂ.” 
യെഹോവാശ്‌ അമ്പുകളെടുത്തു. അപ്പോള്‍ 
എലീശാ യിസ്രായേല്‍രാജാവിനോടു പറ 
ഞ്ഞു, “തറയില്‍ അടിക്കുക.” യെഹോവാശ്‌ 
മൂന്നു തവണ തറയിലടിച്ചു. എന്നിട്ടവന്‍ നിര്‍ 
ത്തി. 9ദൈവപുരുഷ൯ന്‍ യെഹോവാശിനോടു 
കോപിച്ചു. എലീശാ പറഞ്ഞു, “നീ കുറഞ്ഞത്‌ 
അഞ്ചോ ആറോ തവണയെങ്കിലും അടിക്കണ 
മായിരുന്നു! അപ്പോള്‍ അരാമ്യരെ നശിപ്പിക്കും 
വരെ നിനക്കവരെ തോല്ലിക്കാനാകുമായിരുന്നു! 
പക്ഷേ ഇപ്പോള്‍ നീ അരാമിനെ മൂന്നു തവണ 


1” 


മാത്രമേ തോല്ലിക്കൂ! 














എലീശയുടെ കല്ലറയില്‍ ഒരത്ഭുതം 
സംഭവിക്കുന്നു 

20 എലീശാ മരണമടയുകയും ജനങ്ങള്‍ അവ 
നെ സംസ്കരിക്കുകയും ചെയ്തു. വസന്ത 
ത്തില്‍ ഒരിക്കല്‍ ഒരു സംഘം മോവാബൃഭടന്മാര്‍ 
യിനസ്രായേലിലേക്കു വന്നു. യുദ്ധത്തില്‍ കൊള്ള 
യടിക്കാനാണ്‌ അവര്‍ വന്നത്‌. മരിച്ച ഒരാളെ 
സംസ്കരിക്കുകയായിരുന്ന ചില യിസ്രായേലു 
കാര്‍ ആ ഭടന്മാരെ കണ്ടു. യിസ്രായേലുകാര്‍ 
ആ മൃതദേഹം എലിീശയുടെ കല്ലറയിലേക്കെ 
റിഞ്ഞ്‌ ഓടിപ്പോയി. ആ മരിച്ചവന്‍ എലീശ 
യുടെ അസ്ഥികളില്‍ സ്പര്‍ശിച്ചപ്പോള്‍ തന്നെ 
അയാള്‍ക്ക്‌ ജീവന്‍ വയ്ക്കുകയും അയാള്‍ 
സ്വന്തം കാലുകളില്‍ എഴുന്നേറ്റുനില്‍ക്കുകയും 
ചെയ്തു! 





യെഹോവാഹാസ്‌ യിസ്രായേല്‍നഗരങ്ങള്‍ 
തിരികെ പിടിക്കുന്നു 
2യെഹോവാഹാസിന്‍െറെ ഭരണകാലത്ത്‌ 
എല്ലാ ദിവസവും അരാമ്യരാജാവായ ഹസാ 





യിസ്രായേലിനന്‍െറ ... 
കൊണ്ടുപോകാനുള്ള സമയമാണോ 
എന്നര്‍ത്ഥം. 


ഇത്‌? “ദൈവം വന്ന്‌ അങ്ങയെ 
a 


ഇത 








2 രാജാക്കന്മാര്‍ 13:23-14:19 


യേല്‍ കുഴപ്പങ്ങളുണ്ടാക്കി. പക്ഷേ യഹോവ 
യിസ്രായേല്‍ജനതയോട്‌ കാരുണ്യം കാട്ടി. 
യഹോവ കാരുണ്യത്തോടെ യിസ്ധരായേലുകാ 
രോടൊപ്പം നിന്നു. എന്തുകൊണ്ടെന്നാല്‍ 
അബ്രാഹാമും യിസ്ഹാക്കും യാക്കോബുമായി 
അവന്‍ കരാറുണ്ടാക്കിയിരുന്നു. എന്നിട്ടും 
യഹോവ യിസ്രായേലുകാരെ നശിപ്പിക്കുക 
യോ അവരെ കൈവെടിയുകയോ ചെയ്തില്ല. 

24അരാമിലെ രാജാവായ ഹസായേല്‍ മരണ, 
മടയുകയും ബെന്‍-ഹദദ്‌ അയാള്‍ക്കു ശേഷം 
പുതിയ രാജാവാകുകയും ചെയ്തു. 25തന്‍്ററ 
മരണത്തിനുമുമ്പ്‌ ഹസായേല്‍ യെഹോവാ 
ശിന്‍െറെ പിതാവായ യെഹോവാഹാസില്‍ 
നിന്നും യുദ്ധത്തില്‍ ഏതാനും നഗരങ്ങള്‍ പിടി 
ച്ചെടുത്തിരുന്നു. എന്നാലിപ്പോള്‍ യെഹോ 
വാശ്‌ ഹസായേലിനന്‍െറ പുത്രന്‍ ബെന്‍-ഹദ 
ദിന്‍െറ കൈയില്‍നിന്നും ആ നഗരങ്ങള്‍ തിരി 
ച്ചു പിടിച്ചു. യെഹോവാശ്‌ ബെന്‍്‌-ഹദദിനെ 
മൂന്നു പ്രാവശ്യം തോല്പിച്ച്‌ നഗരങ്ങള്‍ തിരിച്ചു 
പിടിച്ചു. 








അമസ്യാവ്‌ യെഹൂദയില്‍ ഭരണമാരംഭിക്കുന്നു 
14 യെഹൂദയിലെ രാജാവായ യോവാശി 

ന്‍െറ പുത്രന്‍ അമസ്യാവ്‌, യെഹോവാ 
ഹാസിനന്‍െറ പുത്രനായ യോവാശിന്‍െറ രണ്ടാം 
ഭരണവര്‍ഷത്തില്‍, രാജാവായി. 2ഭരണമാരംഭി 
ച്ചപ്പോള്‍ അമസ്യാവിന്‌ ഇരുപത്തഞ്ചു വയ 
സ്റ്റായിരൂന്നു. അമസ്യാവ്‌ ഇരുപത്തൊമ്പതു 
വര്‍ഷം യെരൂശലേമില്‍ ഭരണം നടത്തി. യെരൂ 
ശലേംകാരിയായ യെഹോവദ്ദാന്‍ ആയിരുന്നു 
അമസ്യാവിന്‍െറ മാതാവ്‌. 3ശരിയെന്ന്‌ യഹോ 
വ പറഞ്ഞ കാര്യങ്ങളേ അമസ്യാവ്‌ ചെയ്തു 
ള്ളൂ. എന്നാല്‍ തന്‍െറ പൂര്‍വ്വികനായ ദാവീദി 
നെപ്പോലെ അവന്‍ പൂര്‍ണ്ണമായും ദൈവത്തെ 
പിന്തുടര്‍ന്നില്ല. തന്‍െറ പിതാവായ യോവാശ്‌ 
ചെയ്ത എല്ലാ കാര്യങ്ങളും അമസ്യാവ്‌ ചെ 
യ്തു. അവന്‍ ഉന്നതസ്ഥലങ്ങള്‍ നശിപ്പിച്ചില്ല. 














392 


യെഹോവാശിന്‍െറയടുത്ത്‌ അമസ്യാവ്‌ ദൂത 
ന്മാരെ അയച്ചു. അമസ്യാവിന്‍െറ സന്ദേശം 
ഇതായിരുന്നു, “വരൂ, നമുക്കു യുദ്ധത്തില്‍ 
നേര്‍ക്കു നേര്‍ പോരാടാം.” 
ടയിസ്രായേല്‍രാജാവായ യെഹോവാശ്‌ യെ 
ഹൂദയിലെ രാജാവായ അമസ്യാവിന്‌ ഒരു മറു 
പടി അയച്ചു. യെഹോവാശ്‌ പറഞ്ഞു, 
“ലെബാനോനിലെ മുള്‍പ്പടര്‍പ്ച്‌ ലെബാനോ 
നിലെ ദേവദാരു വൃക്ഷത്തിനൊരു സന്ദേശമ 
യച്ചൂ. അതില്‍, “നിന്‍െറ പുത്രിയെ എന്‍െറ 
മകനു വിവാഹം ചെയ്തു കൊടുക്കു” എന്നുണ്ട്‌. 
എന്നാല്‍ ലെബാനോനില്‍നിന്ന്‌ ഒരു കാട്ടുമൃഗം 
മുള്‍പ്പടര്‍പ നി മുകളിലൂടെ നടന്നുപോയി. 
10സത്ൃത്തില്‍ നീ എദോമിനെ തോല്ലിച്ചു. 
പക്ഷേ എദോമിനു മേലുള്ള നിന്‍െറ വിജയ 
ത്തില്‍ നീ അഭിമാനിക്കുന്നു. എന്നാല്‍ വീട്ടിലി 
രുന്നു പൊങ്ങച്ചം പറയുക. നിനക്കുതന്നെ കുഴ 
പ്പമുണ്ടാക്കാതിരിക്കുക. ഇങ്ങനെ ചെയ്താല്‍ 
നീയും നിന്നോടൊപ്പം യെഹൂദയും വീഴും!” 
1എന്നാല്‍ അമസ്യാവ്‌, യെഹോവാശിന്‍െറ 
മുന്നറിയിപ്പു വകവെച്ചില്ല. അതിനാല്‍ യിസ്രാ 
യേല്‍രാജാവായ യെഹോവാശ്‌, യെഹൂദാ 
രാജാവായ അമസ്യാവിനെതിരെ യുദ്ധം ചെ 
യാന്‍ യെഹൂദയിലെ ബേത്ത്‌-ശേമെശിലേക്കു 
പോയി. യിസ്രായേല്‍ യെഹൂദയെ തോല്വി 
ചു. എല്ലാ യെഹൂദക്കാരും വീട്ടിലേക്കോടി. 
13ബേത്ത്‌-ശേമെശില്‍, യിസ്രായേല്‍രാജാവായ 
യെഹോവാശ്‌ അഹസ്വയാവിന്‍െറ പുത്രനായ 
യെഹോവാശിന്‍െറ പുത്രനും യെഹൂദയിലെ 
രാജാവുമായ അമസ്യാവിനെ പിടികൂടി. യെ 
ഹോവാശ്‌ അമസ്യാവിനെ യെരൂശലേമിലേക്കു 
കൊണ്ടുപോയി. യെഹോവാശ്‌ യെരൂശലേ 
മിന്‍െറ ഭിത്തി എഫ്രയീമിലെ കവാടം മൂതല്‍ 
മൂലക്കതകുവരെ അറുന്നൂറടിയോളം പൊളിച്ചു. 
14എന്നിട്ട യെഹോവാശ്‌ യഹോവയുടെ ആല 
യത്തിലും രാജകൊട്ടാരത്തിലെ നിധിപ്പുരയി 
ലുമുള്ള മുഴുവന്‍ സ്വര്‍ണ്ണവും വെള്ളിയും എടു 


























ആ ആരാധനാസ്ഥലങ്ങളില്‍ ജനങ്ങളിന്നും 
വഴിപാടുകളും ധൂപാര്‍പ്പണവും നടത്തുന്നുണ്ട്‌. 

ടരാജ്യത്തിനുമേല്‍ തനിക്ക്‌ ശക്തമായ നിയ 
ന്രണമുണ്ടായപ്പോള്‍ അമസ്ധ്യാവ്‌, തന്‍െറ 
പിതാവിനെ കൊന്ന ഉദ്യോഗസ്ഥന്മാരെയെ 
ല്ലാം വധിച്ചു. പക്ഷേ മോശെയുടെ ന്യായപ്ര 
മാണ പുസ്തകത്തില്‍ എഴുതിയിരിക്കുന്നതു 
മൂലം കൊലയാളികളുടെ കൂട്ടികളെ അവന്‍ 
വധിച്ചില്പ. മോശെയുടെ നിയമത്തില്‍ യ 
ഹോവ ഈ കല്പന നല്‍കി: “കുട്ടികളുടെ പ്രവൃ 
ത്തിക്ക്‌ മാതാപിതാക്കള്‍ക്കു വധശിക്ഷ നല്‍ക 
രുത്‌. മാതാപിതാക്കളുടെ പ്രവൃത്തിക്ക്‌ കൂട്ടി 
കള്‍ക്കും വധശിക്ഷ നല്‍കരുത്‌. ഒരാള്‍ സ്വയം 
ചെയ്ത തിന്മയ്ക്കേ അയാളെ ശിക്ഷിക്കുവാന്‍ 
പാടുള്ളൂ.” 

7അമസ്ധ്യാവ്‌, ഉപ്പുതാഴ്വരയില്‍ വച്ച്‌ പതി 
നായിരം എദോമ്യരെ വധിച്ചു. യുദ്ധത്തില്‍ 
അമസ്യാവ്‌ സേലാ പിടിച്ചെടുക്കുകയും അതി 
നെ “യൊക്തെയേല്‍” എന്നു വിളിക്കുകയും 
ചെയ്തു, ഇന്നുവരെയും ആ സ്ഥലം “യൊക്തെ 
യേല്‍” എന്ന പേരില്‍ത്തന്നെയാണു വിളിക്ക 
പ്പെടുന്നത്‌. 














അമസ്യാവ്‌ യെഹോവാശിനെതിരെ 
യുദ്ധമാഗ്രഹിക്കുന്നു 
യോിസ്രായേല്‍രാജാവായ യേഹൂവിന്‍െറ 
പുത്രനായ യെഹോവാഹാസിനന്‍െറ പുത്രനായ 





ത്തു. ജനങ്ങളെ യെഹോവാശ്‌ തന്‍െറ തടവു 
കാരായി കൊണ്ടുപോയി. അനന്തരം അവന്‍ 
ശമര്യയിലേക്കു മടങ്ങിപ്പോയി. 


1യെഹുദാരാജാവായ അമസ്യാവിനെതിരെ 
യുദ്ധം ചെയ്തതടക്കമുള്ള യെഹോവാശിന്‍െറ 
പ്രവൃത്തികള്‍ മുഴുവന്‍ “യിസ്രായേല്‍രാജാക്ക 
ന്മാരുടെ ചരിത്രം” എന്ന ഗ്രന്ഥത്തില്‍ രേഖപ്പെ 
ടുത്തിയിട്ടുണ്ട. 4യെഹോവാശ്‌ മരണമടയു 
കയും തന്‍െറ പൂര്‍വ്വികരോടൊല്പം സംസ്കരി 
ക്കപ്പെടുകയും ചെയ്തു. യിസ്രായേല്‍രാജാക്ക 
ന്മാരോടൊല്പം ശമര്യയിലാണ്‌ യെഹോവാശ്‌ 
സംസ്കരിക്കപ്പെട്ടത്‌. അയാള്‍ക്കുശേഷം യെ 
ഹോവാശിന്‍െറെ പുത്രന്‍ യൊരോബെയാം 
പുതിയ രാജാവായി. 





അമസ്യാവിന്‍െറ മരണം 

17യെഹൂദാരാജാവായ യോവാശിനന്‍െറ പുത്ര 
നായ അമസ്യയാവ്‌, യിസ്രായേല്‍ രാജാവായ 
യെഹോവാഹാസിന്‍റെറ പുത്രനായ യെഹോ 
വാശിന്‍െറ മരണശേഷം പതിനഞ്ചു കൊല്ലം 
ജീവിച്ചു. 8അമസ്യാവിന്‍െറ എല്ലാ മഹദ്പ്രവ്ൃ 
ത്തികളും “യെഹൂദാരാജാക്കന്മാരുടെ ചരിത്രം” 
എന്ന പുസ്തകത്തില്‍ എഴുതിയിട്ടുണ്ട്‌. 9യെരൂ 
ശലേമില്‍ ജനങ്ങള്‍ അമസ്യാവിനെതിരെ ഒരു 
ഗൂഡാലോചന നടത്തുകയും അമസ്യഠാവ്‌ 
ലാഖീശിലേക്കു ഓടിപ്പോവുകയും ചെയ്തു. 





393 


പക്ഷേ ജനങ്ങള്‍ അമസ്യാവിന്‌ പിന്നാലെ 
ലാഖീശിലേക്കു ചിലരെ അയച്ചു. അവര്‍ അമ 
സ്യാവിനെ ലാഖീശില്‍ വച്ച്‌ വധിക്കുകയും 
ചെയ്തു. 22അവര്‍ അമസ്യാവിനന്‍െറ മൃതദേഹം 
കുതിരപ്പുറത്തു കയറ്റി തിരിച്ചു കൊണ്ടുവന്നു. 
അമസ്യാവ്‌ ദാവീദിന്‍െറ നഗരത്തില്‍ തന്‍െറ 
പൂര്‍വ്വികരോടൊപ്പം സംസ്കരിക്കപ്പെടുു. 





അസര്യാവ്‌ യെഹൂദയില്‍ ഭരണമാരംഭിക്കുന്നു 

21അനന്തരം യെഹൂദക്കാര്‍ അസര്യാവിനെ 
പുതിയ രാജാവാക്കി. അസര്യാവിനു പതി 
നാറു വയസ്സായിരുന്നു. 22അങ്ങനെ അമസ്ധ്യാവു 
രാജാവ്‌ മരണമടയുകയും തന്‍െറ പൂര്‍വ്വിക 
രോടൊച്പം സംസ്കരിക്കപ്പെടുകയും ചെയ്തു. 
അനന്തരം അസര്യാവ്‌ ഏലത്ത്‌ വീണ്ടും പണി 
യുകയും യെഹൂദയ്ക്കു തിരികെ നല്‍കുകയും 
ചെയ്തു. 








യൊരോബെയാം രണ്ടാമന്‍ യിസ്രായേലില്‍ 
തന്‍െറ ഭരണമാരംഭിക്കുന്നു 

യോവാശിന്‍െറ പുത്രനായ അമസ്ധാവ്‌ 
യെഹുദാരാജാവായിരുന്നതിനന്‍െറെ പതിനഞ്ചാം 
വര്‍ഷം യിസ്രായേല്‍രാജാവായ യെഹോവാ 
ശിനന്‍െറ പുത്രനായ യൊരോബെയാം ശമര്യ 
യില്‍ ഭരണമാരംഭിച്ചു. യൊരോബെയാം നാല്ല 
ത്തൊന്നു വര്‍ഷം ഭരിച്ചു. 4്യഹോവയുടെ 
ദൃഷ്ടിയില്‍ തിന്മയായ കാര്യങ്ങള്‍ യൊരോ 
ബെയാം ചെയ്തു. യിസ്രായേലിനെ പാപത്തി 
ലേക്കു നയിച്ച, നെബാത്തിന്‍െറെ പുത്രനായ 
യൊരോബെയാമിനന്‍െറെ പാപങ്ങള്‍ ചെയ്യുന്നത്‌ 
യൊരോബെയാം തുടര്‍ന്നു. 25ലേബോഹാമാത്ത്‌ 
മുതല്‍ അരാബാകടല്‍ “വരെയുള്ള യിസ്രായേ 
ലിറ ഭൂപ്രദേശം യൊരോബെയാം തിരികെ 
പിടിച്ചു. യിസ്രായേലിന്റെ യഹോവ തന്‍െറ 
ദാസനും അമിത്ഥായിയുടെ പുത്രനുമായ യോ 
നയിലൂടെ പറഞ്ഞതുപോലെയാണു സംഭവി 
ച്ചത്‌. ഗത്ത്ഹെഫര്‍ സ്വദേശിയായിരുന്നു അമി 
ത്ഥായി. 2%അടിമകളും സ്വതന്ത്രരുമടക്കം സകല 
യിസ്രായേലുകാരും വളരെ കഷ്ടപ്പെടുന്നത്‌ 
യഹോവ കണ്ടു. യിസ്രായേലിനെ സഹായി 
ക്കാന്‍ കഴിയുമായിരുന്ന ആരും അവശേഷിച്ചി 
രുന്നില്ല. ?7യിസ്രായേലിനന്‍െറ നാമം ലോകത്തു 
നിന്നും ഇല്ലായ്മ ചെയ്യുമെന്ന്‌ യഹോവ പറ 
ഞ്ഞില്ല. അതിനാല്‍ യിസന്രായേല്‍ജനതയെ 
രക്ഷിക്കാന്‍ യഹോവയെ ഹോവാശിനന്‍െറ 
പുത്രനായ യൊരോബെയാമിനെ ഉപയോ 
ഗിച്ചു. 

28യൊരോബെയാമിനന്‍െറ എല്ലാ മഹദ്പ്രവ്ൃ 
ത്തികളും “യിസ്രായേല്‍രാജാക്കന്മാരുടെ ചരി 
ത്രം” എന്ന പുസ്തകത്തില്‍ എഴുതിയിട്ടുണ്ട്‌. 
യൊരോബെയാം യിസ്രായേലിനുവേണ്ടി ദമ്മേ 
ശെക്കും ഹാമാത്തും പിടിച്ചെടുത്തത്‌ ഇതിലൂള്‍ 

ടുന്നു. (ഈ നഗരങ്ങള്‍ യെഹുദയുടേതാ 
യിരുന്നു.) #യൊരോബെയാം മരണമടയുകയും 
യിസ്രായേല്‍രാജാക്കന്മാരായ തന്‍െറ പൂര്‍വ്വി 
കരോടൊലപ്പം സംസ്കരിക്കപ്പെടുകയും ചെ 
യ്തു. യൊരോബെയാമിര്‍ന്‍റ പുത്രനായ 
സെഖര്യാവ്‌ അയാള്‍ക്കു ശേഷം പൂതിയ രാജാ 
വായി. 











അസര്യാവിന്‍െറ യെഹുദാഭരണം 
1 യൊരോബെയാം യിസ്രായേല്‍രാജാവാ 
യതിന്‍െറ ഇരുപത്തേഴാം വര്‍ഷം അമ 





അരാബാ കടല്‍ ചാവുകടല്‍. 


2 രാജാക്കന്മാര്‍ 14:20-15:14 


സ്യാരാജാവിന്‍െറ പുത്രന്‍ അസര്യാവ്‌ യെഹൂ 
ദയിലെ രാജാവായി. 2ഭരണമാരംഭിച്ചപ്പോള്‍ 
അസര്യാവിനു പതിനാറു വയസ്റസ്റായിരുന്നു. 
അയാള്‍ യെരുശലേമില്‍ അന്‍പത്തിരണ്ടു 
വര്‍ഷം ഭരണം നടത്തി. യെരൂശലേംകാരിയായ 
യെബാല്യാ ആയിരുന്നു അസര്യാവിന്‍െറ അമ്മ. 
തന്‍െറ പിതാവായ അമസ്യാവിനെപ്പോലെ 
തന്നെ, യഹോവയുടെ ദൃഷ്ടിയില്‍ ശരിയായതു 
ആണ്‌ അസര്യാവ്‌ ചെയ്തത്‌. തന്‍െറ പിതാ 
വായ അമസ്യാവിന്‍െറ പ്രവൃത്തികളെല്ലാം അ 
സര്യാവ്‌ പിന്തുടര്‍ന്നു. “എന്നാല്‍ ഉന്നതസ്ഥല 
ങ്ങള്‍ അയാള്‍ നശിപ്പിക്കുകയുണ്ടായില്ല. ഈ 
ആരാധനാസ്ഥലങ്ങളില്‍ ജനങ്ങളിന്നും വഴി 
പാടുകളും ധൂപങ്ങളും അര്‍പ്പിക്കുന്നു. 
യഹോവ, അസര്യാരാജാവിനെ കുഷ്ഠരോ 
ഗിയാക്കി. മരണം വരെ അയാള്‍ ഒരു കുഷ്ഠരോ 
ഗിയായിരുന്നു. അസര്യാവ്‌ വേറെ ഒരു വസതി 
യിലായിരുന്നു താമസിച്ചിരുന്നത്‌. രാജാവിന്‍െറ 
പുത്രനായ യോഥാം കൊട്ടാരാധികാരിയായി 
നീതി നിര്‍വ്വഹണം നടത്തി. 
അസര്യാവിന്‍െറ എല്ലാ മഹദ്പ്രവൃത്തിക 
ളും “യെഹൂദാരാജാക്കന്മാരുടെ ചരിത്രം” എന്ന 
പുസ്തകത്തില്‍ എഴുതിയിട്ടുണ്ട്‌. 7അസര്യാവ്‌ 
മരണമടയുകയും ദാവീദിന്‍റെ നഗരത്തില്‍ 
തന്‍െറ പൂര്‍വ്വികരോടൊലപ്പം സംസ്കരിക്കപ്പെ 
ടുകയും ചെയ്തു. അയാള്‍ക്കു ശേഷം അസര്യാ 
വിന്‍െറ പുത്രന്‍ യോഥാം പുതിയ രാജാവായി. 








യിസ്രായേലിനുമേല്‍ സെഖര്യാവിന്‍െറ 
ഹ്രസ്വകാലത്തെ ഭരണം 

8&യൊരോബെയാമിനന്‍െറെ പുത്രനായ സെഖ 
ര്യാവ്‌ ആറു മാസം ശമര്യയില്‍ യിസ്രായേല്‍ 
ഭരിച്ചു. യെഹൂദാരാജാവെന്ന നിലയില്‍ അസ 
ര്യാവിന്‍െറ ഭരണത്തിന്‍െറ മുപ്പത്തെട്ടാം വര്‍ഷ 
ത്തിലായിരുന്നു അത്‌. യഹോവയുടെ ദൃഷ്ടി 
യില്‍ തിന്മയായ കാര്യങ്ങള്‍ സെഖര്യാവ്‌ ചെ 
യ്തു. തന്‍െറ പൂര്‍വ്വികര്‍ ചെയ്ത കാര്യങ്ങള്‍ 
തന്നെ അവനും ചെയ്തു. യിസ്രായേലിനെ 
പാപത്തിലേക്കു നയിച്ച നെബാത്തിന്‍െറ 
പൂത്ര൯ന്‍ യൊരോബെയാമിനന്‍െറ പാപങ്ങള്‍ 
ചെയ്യുന്നത്‌ അവന്‍ അവസാനിപ്പിച്ചില്ല. 

10യാബേശിന്‍െറെ പുത്രനായ ശല്ലൂം സെഖ 
ര്യാവിനെതിരായി ഗൂഡാലോചന നടത്തി. 
ജനങ്ങളുടെ മുമ്പില്‍ വച്ച്‌ ശല്ലൂം സെഖര്യാ 
വിനെ വധിച്ചു. അയാള്‍ക്കു ശേഷം ശല്ലൂം 
പുതിയ രാജാവായി. 1സെഖര്യാവിന്‍െറ മറ്റെ 
ല്ലാ പ്രവൃത്തികളും “യിസ്രായേല്‍രാജാക്കുന്മാ 
രുടെ ചരിത്രം” എന്ന ഗ്രന്ഥത്തില്‍ എഴുതപ്പെട്ടി 
ട്ടുണ്ട്‌. 2അങ്ങനെ യഹോവയുടെ വാക്കുകള്‍ 
യാഥാര്‍ത്ഥ്യമായി. അവന്‍െറ പിന്‍൯ഗാമികളുടെ 
നാലു തലമുറക്കാര്‍ യിസ്രായേലില്‍ രാജാക്ക 
ന്മാരാകുമെന്ന്‌ യഹോവ യേഹൂവിനോടു പറ 
ഞ്ഞിരുന്നു. 

















ശല്പൂമിന്‍െറ ഹ്രസ്വകാലത്തെ 
യിസ്രായേൽഭരണം 

1ഉസ്റ്റിയാവിന്‍െറ യെഹൂദാഭരണത്തിനെറ 
മുപ്പത്തൊമ്പതാം വര്‍ഷം, യാബേശിനന്‍െറ പുത്ര 
നായ ശല്ലൂം യിസ്രായേലില്‍ രാജാവായി. ശല്പൂം 
ശമര്യയില്‍ ഒരു മാസം രാജാവായിരുന്നു. 

4ഗാദിയുടെ പുത്രനായ മെനഹേം തിര്‍ 
യില്‍നിന്നും ശമര്യയിലേക്കെത്തി. യാബേ 
ശിനന്‍െറ പുത്രനായ ശല്ലൂമിനെ മെനഹേം വധി 


2 രാജാക്കന്മാര്‍ 15:15-38 


ച്ചു. അനന്തരം അയാള്‍ക്കു ശേഷം മെനഹേം 
പുതിയ രാജാവായി. 

15ശല്പൂമിനന്‍െറെ എല്ലാ പ്രവൃത്തികളും, സെഖ 
ര്യാവിനെതിരെ അവന്‍ നടത്തിയ ഗൂഡാലോ 
ചന സഹിതം “യിസ്രായേല്‍ രാജാക്കന്മാരുടെ 
ചരിത്രം” എന്ന ഗ്രന്ഥത്തില്‍ എഴുതിയിട്ടുണ്ട്‌. 





മെനഹേമിന്‍െറ യിസ്രായേല്‍ ഭരണം 

16ശല്പൂമിന്‍െറ മരണശേഷം മെനഹേം, തിപ്‌ 
സഹും പരിസരപ്രദേശങ്ങളും കീഴടക്കി. 
അവന്‌ നഗരകവാടം തുറന്നുകൊടുക്കുവാന്‍ 
ജനങ്ങള്‍ വിസമ്മതിച്ചു. അതിനാല്‍ മെനഹേം 
അവരെ തോല്ലിക്കുകയും ആ നഗരത്തിലുള്ള 
ഗര്‍ഭിണികളെയെല്ലാം പിളര്‍ന്നു കളയുകയും 
ചെയ്തു. 

17അസര്യാവിന്‍െറ യെഹുദാഭരണത്തിനന്‍െറെ 
മുപ്പത്തൊമ്പതാം വര്‍ഷം ഗാദിയുടെ പുത്ര 
നായ മെനഹേം യിസ്രായേലില്‍ രാജാവായി. 
മെനഹേം ശമര്യയില്‍ പത്തു വര്‍ഷം ഭരണം 
നടത്തി. യഹോവയുടെ ദൃഷ്ടിയില്‍ തിന്മ 
യായ കാര്യങ്ങള്‍ മെനഹേം ചെയ്തു. യിസ്ധ്രാ 
യേലിനെക്കൊണ്ടു പാപം ചെയ്യിച്ച, നെബാ 
ത്തിന്‍റെ പുത്രനായ യൊരോബെയാമിനന്‍െറെ 
പാപങ്ങള്‍ ചെയ്യുന്നത്‌ അയാള്‍ അവസാനി 
പ്പിചില്ല. 

19അശ്ലൂര്‍രാജാവായ പൂല്‍ യിസ്രായേലിനെ 
തിരെ യുദ്ധത്തിനു വന്നു. മെനഹേം പൂലിന്‌ 
എഴുപത്തായ്യായിരം പരണ്ടു വെള്ളി നല്‍കി. 
തന്‍െറ രാജ്യം ശക്തമാക്കുന്നതിന്‌ പൂലിന്‍െറ 
പിന്തുണ നേടാനാണ്‌ മെനഹേം ആ ധനം 
കൊടുത്തത്‌. 2ധനികരും ശക്തരുമായവരില്‍ 
നിന്നും കരം പിരിച്ചാണ്‌ മെനഹേം ആ പണം 
സ്വരൂപിച്ചത്‌. മെനഹേം ഓരോരുത്തര്‍ക്കും ഇരു 
പത്‌ ഒണ്‍സ്‌ വെള്ളി കരം ചുമത്തി. അനന്തരം 
മെനഹേം ആ പണം അശ്തൂരിലെ രാജാവിനു 
നല്‍കി. അതിനാല്‍ അശ്ലൂരിലെ രാജാവ്‌ യിസ്രാ 
യേലില്‍ തങ്ങാതെ അവിടം വിട്ടു. 

2 മെനഹേമിന്‍െറ എല്ലാ മഹദ്പ്രവൃത്തികളും 
“യിന്ധരായേല്‍രാജാക്കന്മാരുടെ ചരിത്രം” എന്ന 
ഗ്രന്ഥത്തില്‍ എഴുതിയിട്ടുണ്ട്‌. 2മെനഹേം മര 
ണമടയുകയും തന്‍െറ പൂര്‍വ്വികരോടൊചപ്പം 
സംസ്കരിക്കപ്പെടുകയും ചെയ്തു. മെനഹേ 
മിനു ശേഷം അയാളുടെ പുത്രന്‍ പെക്കഹ്യാവ്‌ 
പുതിയ രാജാവായി. 





പെക്കഹ്യാവിന്‍െറ യിസ്രായേല്‍ഭരണം 

2അസര്യാവിനന്‍െറ യെഹുദാഭരണത്തിന്‍െറ 
അന്‍പതാം വര്‍ഷം മെനഹേമിനന്‍െറ പുത്രനായ 
പെക്കഹ്യാവ്‌ ശമര്യയില്‍ യിസ്രായേലിന്‍റെ 
രാജാവായി. പെക്കഹ്യാവ്‌ രണ്ടു വര്‍ഷം ഭരിച്ചു. 
24യഹോവയുടെ ദൃഷ്ടിയില്‍ തിന്മയായ കാര്യ 
ങ്ങള്‍ പെക്കഹ്യാവ്‌ ചെയ്തു. യിസ്രായേലിനെ 
ക്കൊണ്ടു പാപം ചെയ്യിച്ച, നെബാത്തിന്‍െറെ 
പുത്രന്‍ യെരോബെയാമിന്‍െറെ പാപങ്ങള്‍ 
ചെയ്യുന്നത്‌ പെക്കഹ്യാവ്‌ അവസാനിപ്പിച്ചില്പ. 

മട്രെമല്യാവിന്‍െറ പുത്രനായ പേക്കഹ്‌ 
ആയിരുന്നു പെക്കഹ്യാവിന൯ന്‍െറെ സൈന്യാധി 
പന്‍. പേക്കഹ്‌ പെക്കഹ്യാവിനെ വധിച്ചു. ശമ 
ര്യയില്‍ രാജകൊട്ടാരത്തില്‍ വച്ചാണ്‌ അയാള്‍ 
അവനെ വധിച്ചത്‌. പെക്കഹ്യാവിനെ വധിക്കു 
മ്പോള്‍ അന്‍പതു ഗിലെയാദുകാരു കൂടി പേക്ക 
ഹിനോടൊപ്പമുണ്ടായിരുന്നു. അനന്തരം പേക്കു 
ഹ്‌, പെക്കഹ്യാവിനു ശേഷം പുതിയ രാജാ 
വായി. 








394 


2%പെക്കഹ്യാവിന്‍െറ എല്ലാ പ്രധാന പ്രവൃ 
ത്തികളും “യിസ്രായേല്‍രാജാക്കന്മാരുടെ 
ചരിത്രം” എന്ന ഗ്രന്ഥത്തിലുണ്ട്‌. 


പേക്കഹിന്‍െറ യിസ്രായേല്‍ ഭരണം 

27അസര്യാവ്‌ യെഹൂദയിലെ രാജാവായതി 
ന്‍റെ അന്‍പത്തിരണ്ടാം വര്‍ഷം രെമല്യാവി 
നെറ പുത്രനായ പേക്കഹ്‌ ശമര്യയില്‍ യിസ്രാ 
യേലിന്‍െറ ഭരണം ആരംഭിച്ചു. പേക്കഹ്‌ ഇരു 
പതു വര്‍ഷം ഭരിച്ചു. തെറ്റെന്നു യഹോവ 
പറഞ്ഞ കാര്യങ്ങള്‍ പേക്കഹ്‌ ചെയ്തു. യിസ്ധ്രാ 
യേലിനെക്കൊണ്ടു പാപം ചെയ്യിച്ച, നെബാ 
ത്തിന്‍റെ പുത്രനായ യൊരോബെയാമിനന്‍െറെ 
പാപങ്ങള്‍ ചെയ്യുന്നത്‌ പേക്കഹ്‌ നിര്‍ത്തിയില്ല. 

29അശ്ലൂരിലെ രാജാവായ തിഗ്ത്ത്പിലേ 
സെര്‍ യിസ്രായേലിനെതിരെ യുദ്ധത്തിനു 
വന്നു. പേക്കഹ്‌ യിസ്രായേല്‍ രാജാവായിരുന്ന 
കാലത്തായിരുന്നു അത്‌. ഈയോന്‍, ആബേല്‍ 
ബേത്ത്‌ -മയഖ, യാനോവഹ്‌, കേദെശ്‌, ഹാ 
സോര്‍, ഗിലയാദ്‌, ഗെലീലി എന്നീ സ്ഥലങ്ങ 
ളും നഫ്താലിയുടെ മുഴുവന്‍പ്രദേശവും തിഗ്ഗ 
ത്ത്‌ പിലേസെര്‍ പിടിച്ചെടുത്തു. തിഗ്ൃത്ത്‌ 
പിലേസെര്‍ ഈ സ്ഥലങ്ങളിലെ ജനങ്ങളെ 
അശ്ശൂരിലേക്കു തടവുകാരായി കൊണ്ടുപോയി. 

34ഏഎലാവിന്‍െറ പുത്രനായ ഹോശേയ രെമ 
ല്യാവിന്‍െറ പുത്രനായ പേക്കഹിനെതിരെ ഗൂ 
ഡാലോചന നടത്തി. ഹോശേയ പേക്കഹിനെ 
വധിച്ചു. അനന്തരം പേക്കഹിനു ശേഷം ഹോ 
ശേയ പുതിയ രാജാവായി. ഉസ്സീയാവിന്‍െറെ 
പുത്രനായ യോഥാം യെഹൂദയിലെ രാജാവായ 
തിന്‍െറ ഇരുപതാം വര്‍ഷത്തിലായിരുന്നു അത്‌. 

31പേക്കഹ്‌ ചെയ്ത എല്ലാ വലിയ കാര്യ 
ങ്ങളും “യിസ്രായേല്‍രാജാക്കന്മാരുടെ ചരിത്രം” 
എന്ന ഗ്രന്ഥത്തിലുണ്ട്‌. 











യോഥാം യെഹൂദയില്‍ 
ഭരണമാരംഭിക്കുന്നു 

32ഉസ്സീയാവിനന്‍െറ പുത്രനായ യോഥാം യെ 
ഹൂദയില്‍ രാജാവായി. രെമല്യാവിനന്‍െറ പുത്ര 
നായ പേക്കഹ്‌ യിസ്രായേല്‍രാജാവായതിനെറെ 
രണ്ടാം വര്‍ഷമായിരുന്നു അത്‌. 33രാജാവാകു 
മ്പോള്‍ യോഥാമിന്‌ ഇരുപത്തഞ്ചു വയസ്സായി 
രുന്നു. യോഥാം യെരുശലേമില്‍ പതിനാറു 
വര്‍ഷം ഭരിച്ചു. സാദോക്കിന്‍െറ പുത്രിയായ 
യെരൂശാ ആയിരുന്നു യോഥാമിനന്‍െറെ അമ്മ. 
4്തനന്‍െറ പിതാവായ ഉസ്സീയാവിനെപ്പോലെ, 
യഹോവയുടെ ദൃഷ്ടിയില്‍ ശരിയായതു 
യോഥാം ചെയ്തു. 35എന്നാലയാള്‍ ഉന്നതസ്ഥ 
ലങ്ങള്‍ നശിപ്പിക്കുകയുണ്ടായില്ല. ജനങ്ങളിന്നും 
ആ ആരാധനാസ്ഥലത്ത്‌ ബലികളും ധൂപങ്ങളും 
അര്‍പ്പിക്കുന്നുണ്ട. യോഥാം, യഹോവയുടെ 
ആലയത്തിന്‌ ഉന്നതകവാടം നിര്‍മ്മിച്ചു. യോ 
ഥാമിന്‍റെറ എല്ലാ മഹദ്പ്രവൃത്തികളും “യെഹൂദ 
യിലെ രാജാക്കന്മാരുടെ ചരിത്രം” എന്ന ഗ്രന്ഥ 
ത്തില്‍ എഴുതിയിട്ടുണ്ട്‌. 

37അക്കാലത്ത്‌ യെഹുദയ്ക്കെതിരെ യുദ്ധം 
ചെയ്യുന്നതിന്‌ യഹോവ അരാമിലെ രാജാ 
വായ രെസീനെയും രെമല്യാവിന്‍െറ പുത്ര 
നായ പേക്കഹിനെയും അയച്ചു. 38യേോഥാം 
മരണമടയുകയും തന്‍െറ പൂര്‍വ്വികരോടൊച്പം 
ദാവീദിന്‍റെ നഗരത്തില്‍ സംസ്കരിക്കപ്പെടു 
കയും ചെയ്തു. യോഥാമിനു ശേഷം അവന്‍െറ 
പുത്രന്‍ ആഹാസ്‌ പൂതിയ രാജാവായി. 





395 


ആഹാസ്‌ യെഹൂദയുടെ രാജാവാകുന്നു 
രെമല്യാവിന്‍െറ പുത്രനായ പേക്കഹി 

16 ന്‍െറ യിസന്ധരായേല്‍ഭരണത്തിന്‍െറ പതി 
നേഴാം വര്‍ഷം യോഥാമിന്‍െറ പുത്രനായ 
ആഹാസ്‌ യിസ്ധ്രായേലിന്‍െറ രാജാവായി ഭര 
ണമാരംഭിച്ചു. രാജാവാകുമ്പോള്‍ ആഹാസിന്‌ 
ഇരുപതു വയസ്സായിരുന്നു. അയാള്‍ പതിനാറു 
വര്‍ഷം യെരൂശലേമില്‍ ഭരണം നടത്തി. അയാള്‍ 
തന്‍െറ പൂര്‍വ്വികനായ ദാവീദിനെപ്പോലെയാ 
യിരുന്നില്ല. യഹോവയുടെ ദൃഷ്ടിയില്‍ ശരി 
യായ കാര്യങ്ങള്‍ ആഹാസ്‌ ചെയ്തില്ല. 3യി 
സ്രായേല്‍രാജാക്കന്മാരെ പോലെയായിരുന്നു 
ആഹാസ്‌ ജീവിച്ചത്‌. അയാള്‍ തന്‍െറ പുത്ര 
നെപ്പോലും അഗ്നിയില്‍ ബലികഴിച്ചു. * 
യിസ്രായേലുകാര്‍ വന്ന കാലത്ത്‌ യഹോവ 
നിര്‍ബന്ധപൂര്‍വ്വം ഒഴിപ്പിച്ച ജനതകളുടെ 
കൊടും പാപങ്ങള്‍ തന്നെ ആഹാസ്‌ ചെയ്തു. 
ഉന്നതസ്ഥലങ്ങളിലും കുന്നുകളിലും പച്ച മര 
ങ്ങളുടെ ചുവട്ടിലും ആഹാസ്‌ ബലികളും ധൂപ 
ങ്ങളും അര്‍പ്പിച്ചു. 

ടഅരാമിന്‍െറെ രാജാവായ രെസീനും യിസ്ധ്രാ 
യേല്‍രാജാവായ രെമല്യാവിന്‍െറ പുത്രനായ 
പേക്കഹും യെരൂശലേമിനെതിരെ യുദ്ധത്തിനു 
വന്നു. രെസീനും പേക്കഹും ആഹാസിനെ വള 
ഞ്ഞെങ്കിലും അവനെ തോല്ലിക്കാനായില്ല. 
അക്കാലത്ത്‌ അരാമ്യരാജാവായ രെസീന്‍ ഏല 
ത്ത്‌ തിരിച്ചു പിടിച്ചു. ഏലത്തിലെ എല്ലാ 
യെഹൂദക്കാരെയും രെസീ൯ കൊണ്ടുപോയി. 
ഏലത്തില്‍ സ്ഥിരതാമസമാക്കിയ അരാമൃയര്‍ 
ഇന്നും അവിടെ താമസിക്കുന്നു. 

7"അശ്ശൂര്‍രാജാവായ തിഗ്ശത്ത്‌-പിലേസേറി 
ന്‍െറയടുത്ത്‌ ആഹാസ്‌ ദൂതന്മാരെ അയച്ചു. 
സന്ദേശം ഇതായിരുന്നു: “ഞാനങ്ങയുടെ ദാ 
സന്‍. ഞാന്‍ അങ്ങയ്ക്ക്‌ പുത്രനെപ്പോലെ 
യാണ്‌. ഇവിടെ വന്ന്‌ അരാമിലെയും യിസ്രാ 
യേലിലെയും രാജാക്കന്മാരില്‍നിന്നും എന്നെ 
രക്ഷിക്കേണമേ!” യഹോവയുടെ ആലയത്തി 
ലും രാജാവിന്‍െറ കൊട്ടാരത്തിലെ ഖജനാവി 
ലുംഉള്ള മുഴുവന്‍ സ ര്‍ണ്ണവവും വെള്ളിയും 
ആഹാസ്‌ ശേഖരിച്ചു. എന്നിട്ട്‌ ആഹാസ്‌ അത്‌ 
അശ്ശൂര്‍രാജാവിന്‌ അയച്ചു കൊടുത്തു. 9അശ്ശൂരി 
ലെ രാജാവ്‌ ആഹാസിനെ ചെവിക്കൊണ്ടു. 
ദമ്മേശെക്കിനെതിരെ യുദ്ധം ചെയ്യാന്‍ ആഅശ്ശൂരി 
ലെ രാജാവ്‌ പുറപ്പെട്ടു. രാജാവ്‌ ആ നഗരം 
പിടിച്ചെടുക്കുകയും ദമ്മേശെക്കിലെ ജനങ്ങളെ 
കീരിലേക്കു തടവുകാരായി കൊണ്ടുപോവുക 
യും ചെയ്തു. രെസീനെ അദ്ദേഹം വധിക്കുക 
യും ചെയ്തു. 

10അശ്ശ്ശൂരിലെ തിഗ്ൃത്ത്പിലേസേരിനെ കാ 
ണാന്‍ ആഹാസു രാജാവ്‌ ദമ്മേശെക്കിലേക്കു 
പോയി. ദമ്മേശെക്കിലെ യാഗപീഠം ആഹാസ്‌ 
കണ്ടു. യാഗപീഠത്തിന്‍െറ മാതൃകയും ഘടന 
യും ആഹാസുരാജാവ്‌ പുരോഹിതനായ ഉരരീ 
യാവിന്‌ അയച്ചു കൊടുത്തു. 1അനന്തരം ഈരീ 
യാവ്‌, ആഹാസുരാജാവ്‌ ദമ്മേശെക്കില്‍നിന്നും 
അയച്ചുകൊടുത്ത മാതൃകയനുസരിച്ച്‌ യാഗ 
പീഠം നിര്‍മ്മിച്ചു. ആഹാസുരാജാവ്‌ ദമ്മേശെ 
ക്കില്‍നിന്നും മടങ്ങിയെത്തും മുമ്പുതന്നെ രീ 
യാവ്‌ എന്ന പുരോഹിതന്‍ യാഗപീഠം നിര്‍ 
മ്മിച്ചു. 

മദമ്മേശെക്കില്‍നിന്നും മടങ്ങിയെത്തിയ 
രാജാവ്‌ യാഗപീഠം കണ്ടു. അദ്ദേഹം അതില്‍ 
































പുത്രനെ ... ബലികഴിച്ചു “തന്‍െറ പുത്രനെ അഗ്നി 
യിലൂടെ കടത്തിവിട്ടു” എന്നര്‍ത്ഥം. 


2 രാജാക്കന്മാര്‍ 16:1-17:3 


ബലികളര്‍പ്പിച്ചു. 13യാഗപീഠത്തില്‍, ആഹാസ്‌ 
തന്‍െറ ഹോമയാഗങ്ങളും ധാന്യബലികളും 
അര്‍പ്പിച്ചു. ആഹാസ്‌ തന്‍െറ പാനീയയാഗം 
യാഗപീഠത്തിലൊഴിക്കുകയും സമാധാനബലി 
യുടെ രക്തം യാഗപീഠത്തില്‍ തളിക്കുകയും 
ചെയ്തു. 

14ആലയത്തിനു മുമ്പില്‍ യഹോവയുടെ സമ 
ക്ഷത്തുനിന്നും ഓട്ടുയാഗപീഠം ആഹാസ്‌ 
എടുത്തു. അഹാസിനന്‍െറെ യാഗപീഠത്തിനും 
യഹോവയുടെ ആലയത്തിനും ഇടയ്ക്കായി 
രുന്നു ആ യാഗപീഠം. ഓട്ടുയാഗപീഠം ആഹാസ്‌ 
തന്‍െറ യാഗപീഠത്തിന്റെ വടക്കു വശത്തു 
വച്ചു. പുരോഹിതനായ ഉരരീയാവിന്‌ ആഹാ 
സ്‌ ഒരു കല്പന നല്‍കി, “പ്രഭാതത്തിലെ ഹോമ 
യാഗങ്ങള്‍, സായാഹ്നധാന്യബലികള്‍, ഈ 
രാജ്യത്തെ ജനങ്ങളുടെ പാനീയയാഗങ്ങള്‍ 
എന്നിവ ഹോമിക്കുന്നതിന്‌ വലിയ യാഗപീഠം 
ഉപയോഗിക്കുക. ഹോമയാഗങ്ങളുടെയും 
ബലികളുടെയും രക്തം മുഴുവനും വലിയ യാഗ 
പീഠത്തില്‍ തളിക്കുക. പക്ഷേ ഓരോ കാലത്തും 
ദൈവത്തില്‍നിന്നുള്ള ചോദ്യങ്ങള്‍ ചോദിക്കു 
ന്നതിനായിരിക്കും ഓട്ടുയാഗപീഠം ഞാനുപ 
യോഗിക്കുക.” 1പുരോഹിതനായ ഉനരീയാവ്‌ 
ആഹാസ്രാജാവിന്‍െറെ എല്ലാ കല്പനകളും 
അനുസരിച്ചു. 

17വെങ്കലപ്പുലകകള്‍ തറച്ച വണ്ടികളും 
പുരോഹിതന്മാര്‍ക്കു കൈകഴുകാനുള്ള തൊട്ടി 











കളും അവിടെയുണ്ടായിരുന്നു. ആഹാസു 
രാജാവ്‌ പലകകളും തൊട്ടികളും നീക്കം ചെയ്യു 
കയും വണ്ടികള്‍ തകര്‍ക്കുകയും ചെയ്തു. 


അദ്ദേഹം വലിയ വെള്ളത്തൊട്ടിയെ അതിനു 
കീഴെ നിന്നിരുന്ന ഓട്ടുകാളകളുടെമേല്‍നിന്നും 
എടുക്കുകയും ചെയ്തു. ആ വലിയ തൊട്ടി 
അവന്‍ കല്ലു നടവഴിയില്‍ വച്ചു. 8ആഹാസ്‌ 
മൂടിയ സ്ഥലം ശബ്ദത്തിനായി എടുത്തു. പണി 
ക്കാര്‍ അത്‌ ആലയത്തിനുള്ളില്‍ നിര്‍മ്മിച്ചു. 
രാജാവിനുള്ള പുറത്തെ കവാടം ആഹാസ്‌ 
നീക്കം ചെയ്തു. അശ്ശൂരിലെ രാജാവിനെ കരു 
തിയാണ്‌ യഹോവയുടെ ആലയത്തില്‍നിന്നും 
ആഹാസ്‌ നീക്കം ചെയ്തത്‌. 

19ആഹാസ്ധിന്‍െറ എല്ലാ മഹദ്പ്രവൃത്തികളും 
“യെഹൂദയിലെ രാജാക്കന്മാരുടെ ചരിത്രം” എന്ന 
ഗ്രന്ഥത്തില്‍ എഴുതിയിട്ടുണ്ട്‌. 22ആഹാസ്‌ മര 
ണമടയുകയും തന്‍െറ പൂര്‍വ്വികരോടൊലപ്പം 
ദാവീദിന്‍െറ നഗരത്തില്‍ സംസ്കരിക്കപ്പെടുക 
യും ചെയ്തു. ആഹാസിനുശേഷം ആഹാ 
സിന്‍െറ പുത്രനായ ഹിസ്കീയാവ്‌ പുതിയ 
രാജാവായി. 











ഹോശേയ യിസ്രായേലില്‍ 
ഭരണമാരംഭിക്കുന്നു 
] ഏലയുടെ പുത്രനായ ഹോശേയ ശമര്യ 
യില്‍ യിസ്രായേലിന്‍റെ ഭരണമാരം 
ഭിച്ചു. ആഹാസിനന്‍െറെ യെഹൂദാഭരണത്തിനെറ 
പന്ത്രണ്ടാം വര്‍ഷത്തിലായിരുന്നു അത്‌. ഹോ 
ശേയ ഒമ്പതു വര്‍ഷം ഭരണം നടത്തി. 2തെറ്റെന്നു 
യഹോവ പറഞ്ഞ കാര്യങ്ങളാണ്‌ ഹോശേയ 
ചെയ്തത്‌. പക്ഷേ തനിക്കു മുമ്പു ഭരിച്ച യിസ്രാ 
യേല്‍ രാജാക്കന്മാരെപ്പോലെ ചീത്തയായിരു 
ന്നില്ല ഹോശേയ. 
3അശ്ശൂരിലെ രാജാവായ ശല്‍മനേസെര്‍ ഹോ 
ശേയയ്ക്കെതിരെ യുദ്ധത്തിനു വരികയും അ 
യാളെ തോല്ലിക്കുകയും ചെയ്തു. ഹോശേയ 


2 രാജാക്കന്മാര്‍ 17:4-23 


ശല്‍മനേസെരിന്‍൯ന്‍െറെ ദാസനായിത്തീര്‍ന്നു. 
ഹോശേയ ശല്‍മനേസെര്‍ക്കു കപ്പം കൊടുത്തു. 

4എന്നാല്‍ ഹോശേയ തനിക്കെതിരെ ഗൂഡാ 
ലോചന നടത്തുന്നുവെന്ന്‌ ശല്‍മനേസെര്‍ 
മനസ്സിലാക്കി. പിന്നീട ഹോശേയ ഈജിപ്തി 
ലെ രാജാവായ സോവിന്‍െറയടുത്തേക്കു സ 
ഹായം തേടി ദൂതന്മാരെ അയച്ചു. ഹോശേയ 
തനിക്കെതിരെ ഗൂഡാലോചന നടത്തിയെന്ന്‌ 
അശ്ലൂരിലെ രാജാവ്‌ മനസ്സിലാക്കി. ആ വര്‍ഷം 
എല്ലാ വര്‍ഷത്തെയും പോലെ ഹോശേയ ആശ്ശൂ 
രിലെ രാജാവിനു കപ്പം കൊടുത്തില്ല. അതി 
നാല്‍ അശ്ലൂരിലെ രാജാവ്‌ ഹോശേയയെ 
ബന്ധിച്ചു തടവറയിലിട്ടു. 

അനന്തരം അശ്ശൂരിലെ രാജാവ്‌ യിസ്രായേ 
ലിലെ നിരവധി സ്ഥലങ്ങള്‍ ആക്രമിച്ചു. 
അയാള്‍ ശമര്യയിലെത്തി. അയാള്‍ ശമര്യ 
യ്ക്കെതിരെ മൂന്നു വര്‍ഷം യുദ്ധം ചെയ്തു. 
ഹോശേയ യിസ്രായേല്‍രാജാവായതിനന്‍െറ 
ഒമ്പതാംവര്‍ഷം അശ്ലൂരിലെരാജാവ്‌ ശമര്യ പിടി 
ച്ചടക്കി അനവധി യിസ്രായേലുകാരെ തന്‍െറ 
രാജ്യത്തേക്കു തടവുകാരായി പിടിച്ചു കൊണ്ടു 
പോയി. ഹലഹിലും ഗോസാനിലെ ഹാബോര്‍ 
നദീതീരത്തും മേദ്യരുടെ നഗരങ്ങളിലുമായി 
അവന്‍ അവരെ പാര്‍പ്പിച്ചു. 7യിസ്രായേലു 
കാര്‍ തങ്ങളുടെ ദൈവമാകുന്ന യഹോവയ്ക്കെ 
തിരെ പാപം ചെയ്തതിനാലാണ്‌ ഇങ്ങനെ 
യൊക്കെ സംഭവിച്ചത്‌. 

യിസ്രായേലുകാരെ യഹോവ ഈജിപ്തിലെ 
രാജാവായ ഫറവോനന്‍െെറ ഭരണത്തില്‍നിന്നും 
മോചിപ്പിച്ചു. പക്ഷേ യിസ്ധരായേലുകാര്‍ മറ്റു 
ദൈവങ്ങളെ ആരാധിക്കാന്‍ തുടങ്ങി. ഭമറ്റുള്ളറ 














396 


കര്‍ക്കു ഞാന്‍ നല്‍കിയ ന്യായപ്രമാണം പിന്തു 
ടരുക.” 

14എന്നാല്‍ ജനങ്ങളതു ചെവിക്കൊണ്ടില്ല. 
അവര്‍ തങ്ങളുടെ പൂര്‍വ്വികരെപ്പോലെ കഠിന 
ഹൃദയരായിരുന്നു. അവരുടെ പൂര്‍വ്വികര്‍ തങ്ങ 
ളുടെ ദൈവമാകുന്ന യഹോവയില്‍ വിശ്വസി 
ചില്ല. ട്യഹോവയുടെ നിയമങ്ങളും അവന്‍ 
അവരുടെ പൂര്‍വ്വികരുമായുണ്ടാക്കിയ കരാറും 
അവര്‍ തിരസ്കരിച്ചു. യഹോവയുടെ മുന്നറി 
യിപ്പുകള്‍ ചെവിക്കൊള്ളാനും അവര്‍ കൂട്ടാക്കി 
യില്ല. അവര്‍ വിലകെട്ട വിഗ്രഹങ്ങളെ പിന്തുട 
ര്‍ന്ന്‌ വിലകെട്ടവരായിത്തീര്‍ന്നു. അവര്‍ തങ്ങ 
ള്‍ക്കു ചുറ്റുമുള്ള ജനതയെ പിന്തുടര്‍ന്നു. ചെയ്യ 
രുതെന്നു യഹോവ യിസ്രായേല്‍ജനതയ്ക്കു 
മുന്നറിയിപ്പു കൊടുത്ത കാര്യങ്ങള്‍ ഈ ജന 
ങ്ങള്‍ ചെയ്തു. 

16തങ്ങളുടെ ദൈവമാകുന്ന യഹോവയുടെ 
കല്പനകള്‍ പിന്തുടരുന്നത്‌ ജനങ്ങള്‍ നിര്‍ത്തി. 
അവര്‍ രണ്ട്‌ സ്വവര്‍ണ്ണക്കാളക്കുട്ടികളെയുണ്ടാക്കി. 
അവര്‍ അശേരാ തൂണുകളുണ്ടാക്കി. അവര്‍ സ്വര്‍ 
ഗുത്തിലെ മഴുവന്‍ നക്ഷത്രങ്ങളെയും ആരാധി 
ക്കുകയും ബാലിനെ ശുശ്രൂഷിക്കുകയും ചെ 
യ്തു. 17അവര്‍ തങ്ങളുടെ പുത്രന്മാരെയും പുത്രി 
കളെയും ബലി നല്‍കുകയും ചെയ്തു. അവര്‍ 
ഭാവിയറിയാന്‍ മന്ത്രവാദവും ആഭിചാരവും 
ഉപയോഗിച്ചു. യഹോവയുടെ ദൃഷ്ടിയില്‍ 
തിന്മയായ കാര്യങ്ങള്‍ ചെയ്യാനവര്‍ സ്വയം 
അര്‍പ്പിച്ചു. അവനെ കോപിഷ്ഠനാക്കുവാനാ 
ണവര്‍ ഇതു ചെയ്തത്‌. 18അതിനാല്‍ യിസ്ധ്രാ 
യേല്‍ ജനതയോടു കോപിച്ച്‌ യഹോവ 
അവരെ തന്‍െറ ദൃഷ്ടിയില്‍ നിന്നോടിച്ചു. യെ 
































രുടെ അതേ പ്രവൃത്തികള്‍ ചെയ്യാന്‍ അവര്‍ 
ആരംഭിച്ചു. യിസ്രായേലുകാര്‍ വന്നപ്പോള്‍ യ 
ഹോവ മറ്റു ജനതയെ അവരുടെ നാട്ടില്‍നിന്നും 
ഒഴിപ്പിച്ചതാണ്‌. യിസ്രായേലുകാരും രാജാക്ക 
ന്മാരാല്‍ ഭരിക്കപ്പെടാന്‍ ആഗ്രഹിച്ചു. ദൈവ 
ത്താല്‍ ഭരിക്കപ്പെടാനല്ല അവരാഗ്രഹിച്ചത്‌. 
യിസ്രായേലുകാര്‍ തങ്ങളുടെ ദൈവമാകുന്ന 
യഹോവയ്ക്കെതിരെ കാര്യങ്ങള്‍ രഹസ്യമായി 
ചെയ്തു. ആ കാര്യങ്ങള്‍ തെറ്റുമായിരുന്നു! 
യിസ്രായേലുകാര്‍ തങ്ങളുടെ ഏറ്റവും ചെറു 
തുമുതല്‍ വലുതുവരെയുള്ള എല്ലാ നഗരങ്ങളി 
ലും ഉന്നതസ്ഥാനങ്ങള്‍ നിര്‍മ്മിച്ചു. 10എല്ലാ 
ഉയര്‍ന്ന കുന്നുകള്‍ക്കു മുകളിലും എല്ലാ പച്ചമര 


ങ്ങളുടെ ചുവട്ടിലും യിസ്ധരായേലുകാര്‍ 
സ്മാരകശിലകളും അശേരാസ്തംഭങ്ങളും സ്ഥാ 
പിച്ചു. 

വയിസ്രായേലുകാര്‍ ആ ആരാധനാ 


സ്ഥലങ്ങളിലെല്ലാം ധൂപങ്ങള്‍ കത്തിച്ചു. തങ്ങ 
ള്‍ക്കു മുന്പേ യഹോവ അവിടെനിന്നും പുറ 
ത്താക്കിയ ജനതയെപ്പോലെയാണവര്‍ കാര്യ 
ങ്ങള്‍ ചെയ്തത്‌. യഹോവയെ ദേഷ്യം പിടി 

റിച്ച തിന്മകള്‍ യിസ്ധ്രായേലുകാര്‍ ചെയ്തു. 
12അവര്‍ വിഗ്രഹാരാധന നടത്തി. യഹോവ 
അവരോട്‌ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 
“ഇത്തരം കാര്യങ്ങള്‍ നിങ്ങള്‍ ചെയ്യുവാന്‍ 
പാടില്ല.” 

മയിസ്രായേലിനെയും യെഹുദയെയും 
താക്കീതു ചെയ്യാന്‍ സകല പ്രവാചകരെയും 
ദര്‍ശകരെയും യഹോവ ഉപയോഗിച്ചു. യഹോ 
വ പറഞ്ഞു, “നിങ്ങള്‍ ചെയ്യുന്ന തിന്മകളില്‍ 
നിന്നും പി൯തിരിയുക! എന്‍െറ കല്പനകളും 
നിയമങ്ങളും അനുസരിക്കുക. എന്‍െറ ദാസന്മാ 
രായ പ്രവാചകന്മാരിലൂടെ നിങ്ങളുടെ പൂര്‍വ്വി 





ഹൂദഗോത്രമൊഴികെ ഒരു യിസ്രായേലുകാരനും 
അവശേഷിച്ചില്ല! 





യെഹൂദക്കാരും കുറ്റക്കാര്‍ 

19എന്നാല്‍ യെഹൂദയിലെ ജനങ്ങള്‍പോലും 
തങ്ങളുടെ ദൈവമാകുന്ന യഹോവയുടെ കല്ല 
നകള്‍ അനുസരിച്ചില്ല. യെഹൂദയിലെ ജന 
ങ്ങള്‍ യിസ്രായേലുകാരെപ്പോലെ തന്നെ 
ജീവിച്ചു. 

20യിസ്രായേലുകാരെ മുഴുവന്‍ യഹോവ തിര 
സ്കരിച്ചു. അവന്‍ അവര്‍ക്കു പ്രശ്നങ്ങള്‍ സ്പ 
ഷ്ടിച്ചു. അവരെ നശിപ്പിക്കാന്‍ അവന്‍ ജന 
ങ്ങളെ അനുവദിച്ചു. അവസാനം അവന്‍ 
അവരെ ദൂരേക്കെറിയുകയും തന്‍െറ കാഴ്ചവെ 
ടുത്തുനിന്നും ഓടിക്കുകയും ചെയ്തു. 21യ 
ഹോവ യിസ്രായേലുകാരെ ദാവീദിന്‍റെ ഗോ 
ത്രത്തില്‍നിന്നും പറിച്ചെടുക്കുകയും യിസ്ധ്രാ 
യേലുകാര്‍ നെബാത്തിന്‍െറെ പുത്രനായ യൊ 
രോബെയാമിനെ തങ്ങളുടെ രാജാവാക്കുകയും 
ചെയ്തു. യൊരോബെയാം യിസ്രായേലുകാരെ 
യഹോവയെ പിന്തുടരുന്നതില്‍നിന്നും പിന്നോ 
ട്ടു വലിച്ചു. യിസ്രായേലുകാരെക്കൊണ്ട്‌ യൊ 
രോബെയാം ഒരു മഹാപാപം ചെയ്യിച്ചു. 








2അതിനാല്‍ യിസ്രായേലുകാര്‍ യൊരോ 
ബെയാമിന്‍െറ എല്ലാ പാപങ്ങളെയും പിന്തു 
ടര്‍ന്നു. അവര്‍ ഈ പാപങ്ങള്‍ യഹോവ 
അവരെ തന്‍െറ ദൃഷ്ടിയില്‍നിന്നും ഇല്ലാതാക്കും 
വരെ അവസാനിപ്പിച്ചില്ല. ഇതു സംഭവിക്കു 
മെന്നു യഹോവ പറഞ്ഞിരുന്നു! ഇങ്ങനെ സംഭ 
വിക്കുമെന്നു പറയാന്‍ അവന്‍ തന്‍െറ പ്രവാച 
കരെ അയച്ചു. അങ്ങനെ യിസന്രായേലുകാര്‍ 
തങ്ങളുടെ ദേശത്തുനിന്നും അശ്ശൂരിലേക്കു 








397 


കൊണ്ടുപോകപ്പെടു. 
അവിടെയായിരിക്കുന്നു. 


ഇക്കാലംവരെ അവര്‍ 





ശമര്യക്കാരുടെ ആരംഭം 
24അശ്ശൂരിലെ രാജാവ്‌ യിസ്രായേലുകാരെ 
ശമര്യയില്‍ നിന്നും പുറത്തേക്കു നയിച്ചു. 
ബാബിലോണ്‍, കൂഥാ, അവ്വഹമാത്ത്‌, സെഫര്‍ 
വയം. എന്നിവിടങ്ങളില്‍നിന്ന്‌ അശ്ശൂരിലെ 
രാജാവ്‌ ആളുകളെ കൊണ്ടുവന്നു. അവന്‍ അവ 








2 രാജാക്കന്മാര്‍ 17:24-18:4 


പ്പെട്ട രാജ്യങ്ങളിലേതുപോലെ അവര്‍ തങ്ങ 
ളുടെ ദേവന്മാരെ സേവിച്ചു. 

ഇന്നും അവര്‍ ജീവിക്കുന്നതു പഴയകാലത്തു 
ചെയ്തതു പോലെയാണ്‌. അവര്‍ യഹോവയെ 
ആദരിചില്ല. യിസ്രായേലുകാരുടെ ചട്ടങ്ങളും 
കല്പനകളും അവര്‍ അനുസരിച്ചില്ല. യാക്കോ 
ബിന്റെ (യിസ്രായേല്‍) സന്തതികള്‍ക്ക്‌ 
യഹോവ നല്‍കിയ നിയമങ്ങളും കല്പനകളും 
അവര്‍ അനുസരിച്ചില്ല. 3ട്യിസ്രായേല്‍ജനത 











രെ ശമര്യയില്‍ താമസിപ്പിച്ചു. അവര്‍ ശമര്യ 
സ്വന്തമാക്കുകയും അതിനു ചുറ്റിലുമുള്ള നഗര 
ങ്ങളില്‍ താമസമാക്കുകയും ചെയ്തു. 25ശമ 
ര്യയില്‍ താമസിക്കാന്‍ തുടങ്ങിയപ്പോള്‍ അവര്‍ 
യഹോവയെ ആദരിച്ചില്ല. അതിനാല്‍ അവരെ 
ആക്രമിക്കാന്‍ യഹോവ സിംഹങ്ങളെ അയച്ചു. 
ആ സിംഹങ്ങള്‍ അവരില്‍ ചിലരെ വധിച്ചു. 
26പിലര്‍ അശ്ശൂരിലെ രാജാവിനോടു പറഞ്ഞു, 
“അങ്ങു കൊണ്ടുവന്ന്‌ ഈ നഗര ങ്ങളില്‍ താമ 
സിപ്പിച്ചവര്‍ക്ക്‌ ആ നാട്ടിലെ ദൈ വത്തിന്‍റെറ 
നിയമങ്ങളറിയില്ല. അതിനാല്‍ ദൈവം അവരെ 
ആക്രമിക്കാന്‍ സിംഹങ്ങളെ അയച്ചു. ആ രാജ്യ 
ത്തെ ദൈവത്തിന്‍െറ നിയമങ്ങളറിഞ്ഞുകൂടാ 
ത്ത അവരെ ആ സിംഹങ്ങള്‍ കൊന്നു.” 

27അതിനാല്‍ അശ്ലൂരിലെ രാജാവ്‌ ഈ കല്പന 
നല്‍കി: “ശമര്യയില്‍നിന്നും നിങ്ങള്‍ ഏതാനും 
പുരോഹിതന്മാരെ തെരഞ്ഞെടുക്കുക. ഞാന്‍ 
പിടിച്ചെടുത്ത അവരിലൊരാളെ ശമര്യയി 
ലേക്കു തിരികെ അയയ്ക്കുക. ആ പുരോഹി 
തന്‍ അവിടെ പോയി താമസിക്കട്ടെ. അപ്പോള്‍ 
ആ പുരോഹിതന്‌ ആ രാജ്യത്തെ ദൈവ 
ത്തിന്‍റെ നിയമങ്ങള്‍ അവരെ പഠിപ്പിക്കുവാന്‍ 
കഴിയും.” 

28അതിനാല്‍ ആശ്ശൂരിലെ ജനങ്ങള്‍ ശമര്യ 
യില്‍നിന്നും പിടിച്ചു കൊണ്ടുവന്ന പുരോഹി 
തന്മാരിലൊരാള്‍ ബേഥേലില്‍ താമസിക്കാനെ 
ത്തി. ആ പുരോഹിതന്‍, യഹോവയെ എങ്ങ 
നെ ആദരിക്കണമെന്ന്‌ ജനങ്ങളെ പഠിപ്പിച്ചു. 














29അവരാകട്ടെ സ്വന്തം ദേവന്മാരെ സൃഷ്ടിക്കു 
കയും ശമര്യക്കാര്‍ ഉന്നതസ്ഥലങ്ങളിലുണ്ടാ 
ക്കിയ ആലയങ്ങളില്‍ അവയെ പ്രതിഷ്ഠിക്കു 
കയും ചെയ്തു. തങ്ങള്‍ താമസിച്ചിടത്തൊക്കെ 
അവരങ്ങനെ ചെയ്തു. 34ബാബിലോണ്‍കാര്‍ 
സുക്കോത്ത്‌-ബെനോത്ത്‌ എന്ന വ്യാജദൈവ 
ത്തെ സൃഷ്ടിച്ചു. കൂഥയിലെ ജനങ്ങള്‍ നേര്‍ 
ഗാല്‍ എന്ന വ്യാജദൈവത്തെ സൃഷ്ടിച്ചു. ഹമാ 
ത്തുകാര്‍ അശീമാ എന്ന വ്യാജദൈവത്തെ 
സൃഷ്ടിച്ചു. 31അവ്വക്കാര്‍ നിബ്ഹസ്‌, തര്‍ത്തക്ക്‌ 
എന്നീ വ്യാജദൈവങ്ങളെ സൃഷ്ടിച്ചു. സെഫര്‍ 
വൃക്കാര്‍ അദ്രമേലെക്ക്‌, അനമേലെക്ക്‌ എന്നീ 
വ്യാജദൈവങ്ങളെ സൃഷ്ടിച്ചു. സെഫര്‍വ്വക്കാര്‍ 
തങ്ങളുടെ അദ്രമേലെക്ക്‌, അനമേലെക്ക്‌ എന്നീ 
വ്യാജദൈവങ്ങള്‍ക്ക്‌ തങ്ങളുടെ കുട്ടികളെ 
അഗ്നിയില്‍ ദഹിപ്പിച്ചു നല്‍കുകയും ചെ 
യ്തു. 























32എന്നാല്‍ അവര്‍ യഹോവയെയും ആദരി 
ച്ചു. ജനങ്ങള്‍ക്കിടയില്‍നിന്നും അവര്‍ ഉന്നത 
സ്ഥാനങ്ങളിലേക്കുള്ള പുരോഹിതന്മാരെ തെര 
ഞ്ഞെടുത്തു. ഈ പുരോഹിതന്മാര്‍ ആ ആരാ 
ധനാസ്ഥലങ്ങളില്‍ ജനങ്ങളുടെ ബലികള്‍ അര്‍ 


യുമായി യഹോവ ഒരു കരാറുണ്ടാക്കി. യഹോ 
വ അവരോടു കല്പിച്ചു, “നിങ്ങള്‍ മറ്റു ദൈവ 
ങ്ങളെ ആരാധിക്കുകയോ ആദരിക്കുകയോ 
ശുശ്രൂഷിക്കുകയോ അവര്‍ക്കു ബലിയര്‍പ്പിക്കു 
കയോ ചെയ്യരുത്‌. 36എന്നാല്‍ നിങ്ങള്‍ യഹോ 
വയെ പിന്തുടരണം. നിങ്ങളെ ഈജിപ്തില്‍ 
നിന്നും നയിച്ചു കൊണ്ടുവന്ന ദൈവമാണു 
യഹോവ. നിങ്ങളെ രക്ഷിക്കാന്‍ യഹോവ 
തന്‍െറ മഹാശക്തി ഉപയോഗിച്ചു. നിങ്ങള്‍ 
യഹോവയെ ആദരിക്കുകയും ആരാധിക്കുകയും 
അവനു ബലികളര്‍പ്പിക്കുകയും വേണം. 
37അവ൯ നിങ്ങള്‍ക്കായി എഴുതിവച്ചിരിക്കുന്ന 
നിയമങ്ങളും ചട്ടങ്ങളും ഉപദേശങ്ങളും കല്പന 
കളും നിങ്ങള്‍ അനുസരിക്കണം. ഇക്കാര്യങ്ങള്‍ 
നിങ്ങള്‍ എപ്പോഴും അനുസരിക്കണം. മറ്റു ദൈ 
വങ്ങളെ നിങ്ങള്‍ ആദരിക്കരുത്‌. 3ഞാന്‍ നിങ്ങ 
ളുമായുണ്ടാക്കിയ കരാര്‍ നിങ്ങള്‍ മറക്കരുത്‌. 
മറ്റു ദൈവങ്ങളെ നിങ്ങള്‍ ആദരിക്കരുത്‌. 39അരു 
ത്‌! നിങ്ങളുടെ ദൈവമാകുന്ന യഹോവയെ 
മാത്രമേ നിങ്ങള്‍ ആദരിക്കാവൂ! അപ്പോഴവന്‍ 
നിങ്ങളെ എല്ലാ ശത്രുക്കളില്‍നിന്നും രക്ഷിക്കും.” 

40എന്നാല്‍ യിസ്ധരായേലുകാര്‍ അതു ചെവി 
ക്കൊണ്ടില്ല. മുമ്പു ചെയ്തതൊക്കെ അവര്‍ തുട 
ര്‍ന്നും ചെയ്തു. 4്അങ്ങനെ ആ അന്യനാട്ടുകാര്‍ 
യഹോവയെ ആദരരിക്കുന്നുണ്ടെങ്കിലും തങ്ങ 
ളുടെ സ്വന്തം വിഗ്രഹങ്ങളെയും അവര്‍ ആരാ 
ധിക്കുന്നുണ്ട്‌. അവരുടെ മക്കളും കൊച്ചുമക്കളും 
തങ്ങളുടെ പൂര്‍വ്വികര്‍ ചെയ്തതു തന്നെ ചെ 
യ്തു. ഇക്കാലമത്രയും അവര്‍ അതേ കാര്യങ്ങള്‍ 
ചെയ്യുന്നു. ഈ ദിവസം വരെ അവര്‍ അക്കാര്യ 
ങ്ങള്‍ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. 








ഹിസ്കീയാവ്‌ യെഹൂദയില്‍ 
ഭരണമാരംഭിക്കുന്നു 
] ആഹാസിന്‍െറ പുത്രനായ ഹിസ്കീയാ 
വായിരുന്നു യെഹൂദയിലെ രാജാവ്‌. ഏല 
യുടെ പുത്രനായ ഹോശേയ യിസ്രായേല്‍ 
രാജാവായതിനന്‍െറ മൂന്നാം വര്‍ഷം ഹിസ്കീ 
യാവ്‌ ഭരണമാരംഭിച്ചു. 2ഭരണമാരംഭിച്ചപ്പോള്‍ 
ഹിസ്കീയാവിന്‌ ഇരുപത്തഞ്ചു വയസ്സായി 
രുന്നു പ്രായം. ഹിസ്കീയാവ്‌ ഇരുപത്തൊന്‍ 
പതു വര്‍ഷം യെരൂശലേമില്‍ ഭരണം നടത്തി. 
സെഖര്യാവിന്‍െറ പുത്രിയായ അബി ആയി 
രുന്നു അവന്‍െറ അമ്മ. 
തന്‍റ പൂര്‍വ്വികനായ ദാവീദിനെപ്പോലെ 
ഹിസ്കീയാവും നല്ലതെന്നു യഹോവ പറഞ്ഞ 
കാര്യങ്ങളേ ചെയ്തുള്ളൂ. 
കന്നതസ്ഥലങ്ങള്‍ ഹിസ്കീയാവ്‌ തകര്‍ത്തു. 
അവന്‍ സ്മാരകശിലകള്‍ ഉടയ്ക്കുകയും അശേ 
രാതൂണുകള്‍ മുറിച്ചിടുകയും ചെയ്തു. അക്കാ 
ലത്ത്‌ യിസ്രായേലുകാര്‍ മോശെ ഉണ്ടാക്കിയ 














പ്പിച്ചു. 3അവര്‍ യഹോവയെ ആദരിച്ചുവെ 
ങ്കിലും തങ്ങളുടെ സ്വന്തം ദേവന്മാരെ തുടര്‍ന്നു 
സേവിക്കുകയും ചെയ്തു. തങ്ങള്‍കൊണ്ടുവര 


വെങ്കല സര്‍പ്പത്തിന്‌ Se ം നടത്തിയി 
രുന്നു. “നെഹുഷ്ഠാ൯” എന്നായിരുന്നു ആ സര്‍ 
പ്പത്തിന്‍്റെറ പേര്‌. ജനങ്ങള്‍ ആ സര്‍പ്പത്തെ 


2 രാജാക്കന്മാര്‍ 18:5-24 


ആരാധിച്ചിരുന്നതിനാലാണ്‌ ഹിസ്കീയാവ്‌ 


398 


ആവശ്യപ്പെട്ടു. 1“ഹിസ്കീയാവ്‌, യഹോവ 





ആ വെങ്കല സര്‍പ്പത്തെ ഉടച്ചത്‌. 
ടഹിസ്കീയാവ്‌ യിസ്രായേലിന്‍െറ ദൈവമാ 


യുടെ ആലയത്തിലും രാജാവിന്‍െറ ഖജനാവി 
ലൂമുള്ള മൂഴുവന്‍ വെള്ളിയും നല്‍കി. 1അന 





കുന്ന യഹോവയില്‍ വിശ്വസിച്ചു. ഹിസ്കീ 
യാവിനു മുമ്പോ ശേഷമോ fe ese 
ഒരു രാജാവ്‌ യെഹൂദയിലുണ്ടായിരുന്നിട്ടില്ല 





ന്തരം ഹിസ്കീയാവ്‌ യഹോവയുടെ ആലയ 
ത്തിന്‍റെ വാതിലുകളിലും കട്ടിളകളിലുമുള്ള 
സ്വര്‍ണ്ണം ഇളക്കിയെടുത്തു. ഹിസ്കീയാരാജാ 





ഹിസ്കീയാവ്‌ യഹോവയോടു വളരെ വിശ 
സ്തനായിരുന്നു. യഹോവയെ പിന്തുടരുന്നത്‌ 
അയാള്‍ നിര്‍ത്തിയില്ല. യഹോവ മോശെയ്ക്കു 
നല്‍കിയ കല്പനകള്‍ അവന്‍ അനുസരിച്ചു. 
യഹോവ ഹിസ്കീയാവിനോടൊപ്പമായി 
രുന്നു. തന്‍െറ പ്രവൃത്തികളിലെല്ലാം ഹിസ്കീ 
യാവ്‌ വിജയിച്ചിരുന്നു. 

അശ്ലൂരിലെ രാജഭരണത്തില്‍നിന്നും ഹിസ്‌ 
കീയാവ്‌ വിട്ടുപോയി. അശ്ശൂര്‍രാജാവിനെ 
സേവിക്കുന്നത്‌ അവന്‍ അവസാനിപ്പിച്ചു. 
&ഗസ്തയിലും ചുറ്റു പ്രദേശങ്ങളിലുമുള്ള ഫെലി 
സ്ത്യരെ ഹിസ്കീയാവ്‌ തോല്പിച്ചു. ചെറുതു 
മുതല്‍ വലുതുവരെ എല്ലാ ഫെലിസ്ത്യനഗര 
ങ്ങളെയും അവന്‍ തോല്പിച്ചു. 











അശ്ശൂരിലെ ജനങ്ങള്‍ ശമര്യ പിടിച്ചെടുക്കുന്നു 

9അശ്ശൂരിലെ രാജാവായ ശല്‍മനേസെര്‍ ശമ 
ര്യയ്ക്കെതിരെ യുദ്ധത്തിനു പോയി. അയാ 
ളുടെ സൈന്യം നഗരം വളഞ്ഞു. ഹിസ്കീ 
യാവ്‌ യെഹൂദാരാജാവായതിനന്‍െറ നാലാം 
വര്‍ഷവും ഏലയുടെ പുത്രനായ ഹോശേയ 
യിസ്രായേല്‍രാജാവായതിനെറെ ഏഴാം വര്‍ഷ 
വുമായിരുന്നു അത്‌. 1മൂന്നു വര്‍ഷങ്ങള്‍ക്കു 
ശേഷം ശല്‍മനേസെര്‍ ശമര്യ പിടിച്ചെടുത്തു. 
ഹിസ്കീയാവ്‌ യെഹൂദാരാജവായതിനന്‍െറ 
ആറാം വര്‍ഷത്തിലും ഹോശേയ യിസ്ധരായേല്‍ 
രാജാവായതിനന്‍െറ ഒന്‍പതാം വര്‍ഷത്തിലുമാ 
യിരുന്നു അയാള്‍ ശമര്യ പിടിച്ചത്‌. 1അശ്ശൂ 
രിലെ രാജാവ്‌ യിസ്രായേലുകാരെ അശ്ശൂരി 
ലേക്കു തടവുകാരായി അയച്ചു. ഹലറഹ്‌, 
ഗോസാന്‍നദീതീരത്തുള്ള ഹാബോര്‍, മേദ്യരുടെ 
നഗരങ്ങള്‍ എന്നിവിടങ്ങളില്‍ അയാള്‍ അവരെ 
താമസിപ്പിച്ചു. മതങ്ങളുടെ ദൈവമാകുന്ന 
യഹോവയെ യിസ്രായേലുകാര്‍ അനുസരി 
ക്കാത്തതു മൂലമായിരുന്നു അങ്ങനെ സംഭവി 
ചത്‌. യഹോവയുടെ കരാര്‍ അവര്‍ ലംഘിച്ചു. 
യഹോവയുടെ ദാസനായ മോശെ കല്ലിച്ച 
എല്ലാ കാര്യങ്ങളും അവര്‍ അനുസരിച്ചില്ല. 
യിസ്രായേലുകാര്‍ യഹോവയുടെ കരാറിനെ 
ചെവിക്കൊള്ളുകയോ ചെയ്യേണ്ടതെങ്ങനെയെ 
ന്ന്‌ അവര്‍ക്കു പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങള്‍ 
ചെയ്യുകയോ ഉണ്ടായില്ല. 














യെഹൂദാ കയ്യടക്കാന്‍ അശ്ശൂർ 
തയ്യാറെടുക്കുന്നു 

3ഹിസ്കീയാവിനന്‍െറെ പതിനാലാം ഭരണ 
വര്‍ഷം അശ്ലൂരിലെ സന്‍ഹേരീബുരാജാവ്‌ യെ 
ഹൂദയിലെ ശക്തമായ നഗരങ്ങള്‍ക്കെതിരെ 
യുദ്ധത്തിനു വന്നു. സന്‍ഹേരീബ്‌ ആ നഗരങ്ങ 
ളെല്ലാം തോല്ലിച്ചു. 14അപ്പോള്‍ യെഹൂദയിലെ 
ഹിസ്കീയാരാജാവ്‌ അശ്ശൂരിലെ രാജാവിന്‌ 
ലാഖീശിലേക്കു ഒരു സന്ദേശമയച്ചു. ഹിസ്കീ 
യാവു പറഞ്ഞു, “ഞാന്‍ തെറ്റു ചെയ്തു. എന്നെ 
വെറുതെ വിടൂ. അപ്പോള്‍ അങ്ങയ്ക്കു വേണ്ട 
തെല്ലാം ഞാന്‍ നല്‍കാം.” 

അപ്പോള്‍ അശ്ലൂരിലെ രാജാവ്‌ യെഹൂദരാജാ 
വായ ഹിസ്കീയാവിനോട്‌ പതിനൊന്നു ടണ്‍ 
വെള്ളിയും ഒരു ടണ്‍ സ്വര്‍ണ്ണവും നല്‍കാന്‍ 











വായിരുന്നു ആ കതകുകളിലും കട്ടിളകളിലും 
സ്വര്‍ണ്ണം പിടിപ്പിച്ചത്‌. ഹിസ്കീയാവ്‌ ആ 
സ്വര്‍ണ്ണം അശ്ലൂര്‍രാജാവിനു നല്‍കി. 





അശ്ശൂരിലെ രാജാവ്‌ യെരൂശലേമിലേക്കു 

ആളയയ്ക്കുന്നു 

17അശ്ശൂരിലെ രാജാവ്‌ തന്‍െറ മൂന്നു പ്രധാന 
സൈന്യാധിപന്മാരെ വലിയൊരു സേനയോ 
ടൊപ്പം യെരൂശലേമില്‍ ഹിസ്കീയാരാജാവി 
ന്‍റെ അടുത്തേക്കയച്ചു. അവര്‍ ലാഖീശില്‍ 
നിന്നും യെരൂശലേമിലേക്കു പോയി. അവര്‍ 
പെരുവഴിയില്‍ മുകളിലത്തെ കുളത്തിന്‍െറ 
ഓവിന്നരികില്‍ നിന്നു. (അലക്കുകാരന്‍െറ വയ 
ലിലേക്കുള്ള മാര്‍ഗ്ഗത്തിലാണ്‌ മുകളിലത്തെ 
കുളം.) 18അവര്‍ രാജാവിനെ വിളിച്ചു. അപ്പോള്‍ 
ഹില്‍ക്കീയാവിന്‍െറ പുത്രനും കൊട്ടാരം ചുമത 
ലക്കാരനുമായിരുന്ന എല്യാക്കീം, കാര്യദര്‍ശിയാ 
യിരുന്ന ശെബ്നാ, ആസാഫിന്‍െറ പുത്രനും 
രായസക്കാരനുമായിരുന്ന യോവാഹ്‌ എന്നിവര്‍ 
അവരെ കാണാന്‍ ഇറങ്ങിവന്നു. 

9 സേനാനായകന്മാരിലൊരാള്‍ അവരോടു 
പറഞ്ഞു, “മഹാരാജാവായ, അശ്ശൂരിലെ രാജാ 
വ്‌ ഇങ്ങനെ പറയുന്നതായി ഹിസ്കീയാവി 
നോടു പറയുക: 











നീയെന്തിലാണ്‌ ഇത്ര ആശ്രയിക്കുന്നത്‌? 
2ിവെറും അര്‍ത്ഥശൂന്യമായ വാക്കുകളാണ 
ല്ലോ നീ പറയുന്നത്‌. നീ പറയുന്നു, “യുദ്ധ 
ത്തില്‍ എന്നെ സഹായിക്കാന്‍ മതിയായത്ര 
ഉപദേശവും ശക്തിയുമുണ്ട്‌.” എന്നാല്‍ 
എന്‍െറ ഭരണത്തില്‍നിന്നും വിട്ടുപോന്ന 
തിനു ശേഷം നീ ആരിലാണ്‌ ആശ്രയിക്കു 
ന്നത്‌? നീ പൊട്ടിയ ഓടക്കുഴല്‍ ഉരന്നുവടി 
യാക്കി അതില്‍ ഉരന്നിനില്‍ക്കുകയാണ്‌! ആ 
ഉന്നുവടി ഈജിപ്താകുന്നു. ആ വടിയില്‍ 
ആരെങ്കിലും ഉരന്നി നിന്നാല്‍ അര്‌ ഒടിഞ്ഞ്‌ 
അവന്‍െറ കൈയിലൂടെ തുളച്ചുകയറി 
അവനെ മുറിവേല്ലിക്കും! ഈജിപ്തിലെ 
രാജാവ്‌ തന്നെ ആശ്രയിക്കുന്നവനോട്‌ 
അങ്ങനെയാണ്‌. 

22“ഞങ്ങളുടെ ദൈവമാകുന്ന യഹോവ 
യില്‍ ഞങ്ങള്‍ ആശ്രയിക്കുന്നു” എന്നു 
നിങ്ങള്‍ പറഞ്ഞേക്കാം. പക്ഷെ യഹോവ 
യുടെ ഉന്നതസ്ഥലങ്ങളും യാഗപീഠങ്ങളും 
ഹിസ്കീയാവ്‌ എടുത്തുകൊണ്ടുപോയെ 
ന്നും യെരൂശലേമിനോടും യെഹൂദയോടും 
“യെരുശലേമിലെ യാഗപീഠത്തിന്‍െറ 
മൂമ്പിലേ നിങ്ങള്‍ ആരാധന നടത്താവു” 
എന്നു പറഞ്ഞു വെന്നും എനിക്കറിയാം. 











ഇനി എന്‍െറ യജമാനനായ അശ്ശൂ 
രിലെ രാജാവിനോട്‌ ഈ കരാര്‍ ഉണ്ടാക്കുക. 
കുതിരക്കാരെ കണ്ടെത്താന്‍ നിനക്കാവുമെ 
ങ്കില്‍ രണ്ടായിരം കുതിരകളെ നിനക്കു തരാ 
മെന്നു ഞാന്‍ വാക്കു തരുന്നു. 24 എന്‍െറ 
യജമാനനന്‍െറ ഉദ്യോഗസ്ഥന്മാരില്‍ ഏറ്റവും 
താഴ്ന്ന ഒരുദ്യോഗസ്ഥനെ തോല്പിക്കാന്‍ 
പോലും നിനക്കാവില്ല! രഥങ്ങള്‍ക്കും കുതി 


399 


രകള്‍ക്കും വേണ്ടി നീ ഈജിപ്തിനെ ആശ്ര 
യിക്കൂന്നു! 25യെരുശലേമിനെതിരെ അതി 
നെ നശിപ്പിക്കാന്‍ യഹോവയെ കൂടാതെ 
യല്ല ഞാന്‍ വന്നിരിക്കുന്നത്‌! യഹോവ 
എന്നോടു പറഞ്ഞു, “ഈ രാജ്യത്തിനെ 
തിരെ ചെന്ന്‌ ഇതിനെ നശിപ്പിക്കുക!” 


26അപ്പോള്‍ ഹില്‍ക്കീയാവിന്‍െറ പുത്രനായ 
എല്യാക്കീം, ശെബ്നാ, യോവാഹ്‌ എന്നിവര്‍ 
സേനാനായകനോടു പറഞ്ഞു, “ദയവായി ഞ 
ങ്ങളോട്‌ അരാമൃഭാഷയില്‍ സംസാരിക്കൂ. 
ഞങ്ങള്‍ക്കു ആ ഭാഷ മനസ്സിലാകും. ഞങ്ങളോട്‌ 
യെഹൂദഭാഷയില്‍ സംസാരിക്കരുത്‌. കാരണം, 
മതിലിലുള്ളവര്‍ അതു കേള്‍ക്കും!” 

27എന്നാല്‍ റബ്‌-ശാക്കേ അവരോടു പറഞ്ഞു, 
“നിന്നോടും നിന്‍െറ രാജാവിനോടും മാത്രം 
സംസാരിക്കാനല്ല എന്‍റ യജമാനന്‍ എന്നെ 
അയച്ചത്‌. മതിലിലിരിക്കുന്നവരോടും കൂടിയാ 
ണ്‌ ഞാന്‍ സംസാരിക്കുന്നത്‌! അവര്‍ നിങ്ങളോ 
Ges സ്വന്തം മലം തിന്നാനും സ്വന്തം മൂത്രം 
കുടിക്കാനും വിധിക്കപ്പെട്ടവരാണ്‌!” 

28അനന്തരം സൈന്യാധിപന്‍ യെഹൂദഭാഷ 
യില്‍ ഉച്ചത്തില്‍ വിളിച്ചു പറഞ്ഞു, “അ 
രിലെ മഹാരാജാവിന്‍റെ സന്ദേശമിതാ! 29രാജാ 
വു പറയുന്നു, “ഹിസ്കീയാവ്‌ നിങ്ങളെ വിഡ്‌ 
ഡ്വിയാക്കാന്‍ അനുവദിക്കരുത്‌! എന്‍െറ ശക്തി 
യില്‍നിന്നും നിങ്ങളെ രക്ഷിക്കാന്‍ അവനാ 
വില്ല!” നിങ്ങളെ യഹോവയില്‍ ആശ്രയിക്കു 
ന്നവരാക്കാന്‍ ഹിസ്കീയാവിനെ അനുവദിക്ക 
രുത്‌! ഹിസ്കീയാവു പറയുന്നു, “യഹോവ 
നമ്മെ രക്ഷിക്കും! ഈ നഗരത്തെ തോല്ലിക്കാ൯ 
അശ്ശൂരിലെ രാജാവിനാവില്ല!” 31എന്നാല്‍ 
ഹിസ്കീയാവിനെ ചെവിക്കൊള്ളരുത്‌! 

“അശ്ശൂരിലെ രാജാവ്‌ ഇങ്ങനെ പറയുന്നു: 
“എന്നോടു സമാധാനം സ്ഥാപിച്ച്‌ എന്നിലേക്കു 
വരിക. Se നിങ്ങളിലോരോരുത്തര്‍ക്കും 
സ്വന്തം മുന്തിരിയില്‍നിന്നും സ്വന്തം അത്തി 
മരത്തില്‍നിന്നും തിന്നുവാനും സ്വന്തം കിണ 
റ്റില്‍നിന്നും കുടിക്കുവാനും കഴിയും. 3ഞാ൯ 
നിങ്ങളെ നിങ്ങളുടെ സ്വന്തം നാടുപോലുള്ള 
ഒരു സ്ഥലത്തേക്കു കൊണ്ടുപോകുംവരെ നിങ്ങ 
ള്‍ക്കങ്ങനെ ചെയ്യാം. അതു ധാനൃത്തിന്‍െറയും 
പുതുവീഞ്ഞിന്‍െറയും നിലമായിരിക്കും. അപ്പ 
ത്തിന്‍െറ ഭൂമിയും മുന്തിരിയുടെ നിറഞ്ഞ വയ 
ലുകളുമായിരിക്കുമത്‌. ഒലീവുകളുടെയും തേനി 
ന്‍െറയും ഭൂമി. അപ്പോള്‍ നിങ്ങള്‍ക്കു മരിക്കാതെ 
ജീവിക്കാനാകും. പക്ഷേ, ഹിസ്കീയാവിനെ 
ചെവിക്കൊള്ളാതിരിക്കുക! അവന്‍ നിങ്ങളുടെ 
മനസ്സുമാറ്റാന്‍ ശ്രമിക്കുകയാണ്‌. അവന്‍ പറയു 
ന്നു, “യഹോവ നമ്മെ രക്ഷിക്കും.” 33മറ്റു ജനതക 
ളുടെ ഏതെങ്കിലും ദേവന്‍ എന്നെങ്കിലും തന്‍െറ 
ദേശത്തെ അശ്ശൂരിലെ രാജാവില്‍നിന്നും രക്ഷി 
ച്ചിട്ടുണ്ടോ? ഇല്ല! 34ഹാമാത്തിലെയും അര്‍പ്പാദി 
ലെയും ദേവന്മാരെവിടെ? സെഫര്‍വ്വയീമിലെ 
യും ഹേനയിലെയും ഇവ്വയിലെയും ദേവന്മാ 
രെവിടെ? അവര്‍ എന്നില്‍നിന്നും ശമര്യയെ 
രക്ഷിച്ചുവോ? ഇല്ല! ദഭമറ്റു രാജ്യങ്ങളുടെ ദേവ 
ന്മാരിലാരെങ്കിലും തങ്ങളുടെ ദേശത്തെ 
എന്നില്‍നിന്നും രക്ഷിച്ചുവോ? യെരൂശലേ 
മിനെ എന്നില്‍നിന്നും രക്ഷിക്കാന്‍ യഹോവ 












































2 രാജാക്കന്മാര്‍ 18:25-19:9 


നായകനോടു പറഞ്ഞില്ല. അവന്‍ പറഞ്ഞു, 
“അയാളോട്‌ ഒന്നും പറയരുത്‌.” 

37ഹില്‍ക്കീയാവിനന്‍െറ പുത്രനും രാജകൊട്ടാര 
ത്തിന്‍റെ ചുമതലക്കാരനുമായിരുന്ന എല്യാ 
ക്കീം, കാര്യദര്‍ശിയായിരുന്ന ശെബ്ന, ആസാ 
ഫിന്‍െറ പുത്രനും രായസക്കാരനുമായിരുന്ന 
യോവാഹ്‌ എന്നിവര്‍ ഹിസ്കീയാവിന്‍െറ 
അടുത്തേക്കു വന്നു. തങ്ങള്‍ ദു:ഖിതരാണെന്നു 
കാണിക്കാന്‍ അവരുടെ വസ്ത്രങ്ങള്‍ കീറിയി 
രുന്നു. അശ്ശൂരിലെ സൈന്യാധിപന്‍ പറഞ്ഞ 
കാര്യങ്ങള്‍ അവര്‍ ഹിസ്കീയാവിനോടു 
പറഞ്ഞു. 





ഹിസ്കീയാവ്‌ യെശയ്യാപ്രവാച 
കനുമായി സംസാരിക്കുന്നു 
ഹിസ്കീയാരാജാവ്‌ അതു കേള്‍ക്കു കയും 
] ഖേദം പ്രകടിപ്പിക്കാന്‍ തന്‍െറ വസ്ത്ര 
ങ്ങള്‍ വലിച്ചു കീറുകയും പരുപരുത്ത വസ്ത്ര 
ങ്ങള്‍ ധരിക്കുകയും ചെയ്തു. അനന്തരം അവന്‍ 
യഹോവയുടെ ആലയത്തിലേക്കു പോയി. 
രാജകൊട്ടാരത്തിന്‍െറ ചുമതലക്കാരനായി 
രുന്ന എല്യാക്കീം, കാര്യദര്‍ശിയായിരുന്ന ശെബ്‌ 
നാ, പുരോഹിതമൂപ്പന്മാര്‍ എന്നിവരെ ഹിസ്‌ 
കീയാവ്‌ ആമോസിന്‍െറ പുത്രനായ യെശയ്യാ 
പ്രവാചകന്‍െറ അടുത്തേക്കയച്ചു. തങ്ങള്‍ 
ദു:ഖിതരാണെന്നു കാണിക്കുന്ന പരുക്കന്‍ 
വസ്ത്രങ്ങളാണ്‌ അവര്‍ ധരിച്ചിരുന്നത്‌. അവര്‍ 
യെശയ്യാവിനോടു പറഞ്ഞു, “ഹിസ്കീയാവു 
പറയുന്നു, “ഈ ദിവസം കഷ്ടതയുടെ ദിന 
മാണ്‌, നമ്മള്‍ക്കു തെറ്റു പറ്റിയെന്നു കാണി 
ക്കുന്ന ദിവസം. ശിശുക്കള്‍ ജനിക്കാറായെങ്കിലും 
പ്രസവിക്കാന്‍ ശക്തിയില്ലാത്തതു പോലെയാ 
ണിത്‌. കസൈന്യാധിപന്‍െറ യജമാനന്‍ അശ്ശൂ 
രിലെ രാജാവ്‌, ജീവിക്കുന്ന ദൈവത്തെ ദുഷിച്ചു 
പറയാന്‍ അവനെ അയച്ചു. അങ്ങയുടെ ദൈവ 
മാകുന്ന യഹോവ അതെല്ലാം കേട്ടിരിക്കാം. 
യഹോവ ശത്രുവിനെ ശിക്ഷിക്കട്ടെ! അതിനാല്‍ 
ഇനിയും ജീവനോടെയിരിക്കുന്നവര്‍ക്കു വേണ്ടി 
അങ്ങു പ്രാര്‍ത്ഥിച്ചാലും.” 





ടറിസ്കീയാരാജാവിനന്‍െറെ ഉദ്യോഗസ്ഥര്‍ 
യെശയ്യാവിന്‍െറ അടുത്തേക്കുപോയി. യെശ 
യാവ അവരോടു പറഞ്ഞു, “നിങ്ങളുടെ യജമാ 
നനായ ഹിസ്കീയാവിന്‌ ഈ സന്ദേശം നല്‍ 
കുക: “യഹോവ പറയുന്നു: അശ്ശൂരിലെ രാജാ 
വിന്‍റെ ഉദ്യോഗസ്ഥന്‍ എന്നെ പരിഹസി 
ക്കാന്‍ പറഞ്ഞ കാര്യങ്ങള്‍ കേട്ട ഭയപ്പെടരുത്‌. 
"ഞാനവനില്‍ ഒരാത്മാവിനെ പ്രവേശിപ്പിക്കുക 
യാണ്‌ അയാള്‍ ഒരു കിംവദന്തി കേള്‍ക്കും. 
അപ്പോള്‍ അവന്‍ സ്വരാജ്യത്തേക്കു മടങ്ങിപ്പോ 
കും. അവനെ ഞാന്‍ അവന്‍െറ സ്വരാജ്യത്ത്‌ 
ഒരു വാളുകൊണ്ട്‌ കൊല്ലപ്പെടാന്‍ ഇടയാക്കും.” 








അശ്ശൂരിലെ രാജാവ്‌ ഹിസ്കീയാവിനെ 
വീണ്ടും ഭീഷണിപ്പെടുത്തുന്നു 
&അശ്ശൂരിലെ രാജാവ്‌ ലാഖീശ്‌ വിട്ടതായി 
സൈന്യാധിപന്‍ കേട്ടു. തന്‍െറ രാജാവ്‌ 
ലിബ്നയ്ക്കെതിരെ യുദ്ധം ചെയ്യുന്നത്‌ സേനാ 
ധിപന്‍ കണ്ടെത്തി. 9എത്യോപ്യയിലെ രാജാ 
വായ തിര്‍ഹാക്കയെക്കുറിച്ചു അശ്ശൂര്‍രാജാവ്‌ ഒരു 





യ്ക്കാകുമോ? ഇല്ല!" 

36എന്നാല്‍ ജനങ്ങള്‍ നിശ്ശബ്ദരായിരുന്നു. 
ഹിസ്കീയാരാജാവ്‌ ഒരു കല്പന നല്‍കിയി 
രുന്നതിനാല്‍ അവര്‍ ഒരു വാക്കുപോലും സേനാ 





കിംവദന്തി കേട്ടു. ഇതായിരുന്നു കിംവദന്തി, 
“തിര്‍ഹാക്ക്‌ അങ്ങയോടു യുദ്ധം ചെയ്യാന്‍ 
വന്നിരിക്കുന്നു!” അതിനാല്‍ അശ്ലൂരിലെ രാജാവ്‌ 
ഹിസ്കീയാവിന്‌ വീണ്ടും ദൂതന്മാരെ അയച്ചു. 





2 രാജാക്കന്മാര്‍ 19:10-32 


ഈ ദൂതന്മാര്‍ക്ക്‌ അശ്ശൂര്‍രാജാവ്‌ ഈ സന്ദേശം 

നല്‍കി. അവ൯ ഇക്കാര്യങ്ങള്‍ പറഞ്ഞു: 
10യെഹൂദയിലെ രാജാവായ ഹിസ്കീയാവി 

നോട്‌ ഇങ്ങനെ പറയുക: 
നീ ആശ്രയിക്കുന്ന ദൈവം നിന്നെ വിഡ്‌ 
ഡ്വിയാക്കാനനുവദിക്കരുത്‌. അവന്‍ പറയു 
ന്നു, “അശ്ലൂരിലെ രാജാവിന്‌ യെരൂശലേ 
മിനെ തോല്പിക്കാന്‍ കഴിയില്ലെന്ന്‌!” 1അശ്ശൂ 
രിലെ രാജാക്കന്മാര്‍ മറ്റെല്ലാ രാഷ്ട്രങ്ങളോടും 
ചെയ്ത കാര്യങ്ങള്‍ നീ കേട്ടിട്ടുണ്ട്‌. ഞങ്ങള്‍ 
അവരെ പൂര്‍ണ്ണമായും നശിപ്പിച്ചു! നീ രക്ഷ 
പ്പെടുമോ? ഇല്ല! 12ആ രാഷ്ട്രങ്ങളുടെ ദേവ 
ന്മാര്‍ തങ്ങളുടെ ജനങ്ങളെ രക്ഷിച്ചില്ല. 
എന്‍െറ പൂര്‍വ്വികര്‍ അവരെ പൂര്‍ണ്ണമായും 
നശിപ്പിച്ചു. ഗോന്ധാന്‍, ഹാരാന്‍, രേസെഫ്‌, 
തെലസ്റ്റാരിലുള്ള എദേന്‍കാര്‍ എന്നിവരെ 
യെല്ലാം അവര്‍ നശിപ്പിച്ചു! 3ഹമാത്തിലെ 
രാജാവെവിടെ? അര്‍പ്പാദിലെ രാജാവ്‌? സെ 
ഫര്‍വ്വയീംനഗരത്തിലെ രാജാവ്‌? ഹേനയി 
ലേയും ഇവ്വയിലേയും രാജാക്കന്മാര്‍? അവ 
രൊക്കെ ഇല്ലാതായി!” 

















ഹിസ്കീയാവ്‌ യഹോവയോടു 
പ്രാര്‍ത്ഥിക്കുന്നു 

14ഹിസ്‌കീയാവ്‌ ദൂതന്മാരുടെ കൈയില്‍ 
നിന്നും എഴുത്തുകള്‍ വാങ്ങി വായിച്ചു. അന 
ന്തരം ഹിസ്കീയാവ്‌ യഹോവയുടെ ആലയ 
ത്തിലേക്കു പോവുകയും കത്തുകള്‍ തുറന്ന്‌ 
യഹോവയുടെ മുമ്പില്‍ വയ്ക്കുകയും ചെയ്തു. 
1ററിസ്കീയാവ്‌ യഹോവയ്ക്കു മുമ്പില്‍ പ്രാര്‍ 
ത്ഥിക്കുകയും ഇങ്ങനെ പറയുകയും ചെയ്തു, 
“കെരുബുമാലാഖമാര്‍ക്കു മുകളില്‍ രാജാവിനെ 
പ്പോലിരിക്കുന്ന യിസ്രായേലിന്‍െറ ദൈവമാ 
കുന്ന യഹോവേ, ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളു 
ടെയും ദൈവം നീ- നീ മാത്രം -ആകുന്നു. 
സ്വര്‍ഗ്ഗവും ഭൂമിയും സൃഷ്ടിച്ചതു നീയാകുന്നു! 
യഹോവേ, ദയവായി എന്‍െറ വാക്കുകള്‍ 
കേട്ടാലും. യഹോവേ, അങ്ങയുടെ കണ്ണുകള്‍ 
തുറക്കുകയും ഈ കത്തുകള്‍ നോക്കുകയും ചെ 
യ്യേണമേ. ജീവിക്കുന്ന ദൈവത്തെ അധിക്ഷേ 
പിക്കുന്ന സന്‍ഹേരീബിനന്‍െറ വാക്കുകള്‍ നീ 
കേള്‍ക്കേണമേ! 1യഹോവേ: ഇതു സത്യമാണ്‌. 
അശ്ശൂരിലെ രാജാക്കന്മാര്‍ ആ രാഷ്ട്രങ്ങളെ 
യെല്ലാം തകര്‍ത്തു! 18ആ രാഷ്ട്രങ്ങളുടെ ദേവ 
ന്മാരെ അവര്‍ തീയിലേക്കെറിഞ്ഞു. എന്നാല്‍ 
അവ യഥാര്‍ത്ഥ ദൈവങ്ങളായിരുന്നില്ല. അവര്‍ 
മനുഷ്യനിര്‍മ്മിതമായ ദാരു-ശിലാശില്പങ്ങള്‍ 
മാത്രമായിരുന്നു. അതിനാലാണ്‌ അശ്ശൂരിലെ 
രാജാക്കന്മാര്‍ക്ക്‌ അവരെ തകര്‍ക്കുവാന്‍ കഴി 
ഞ്ഞത്‌. 19അതിനാല്‍ ഞങ്ങളുടെ ദൈവമായ 
യഹോവേ, അശ്ലശൂരിലെ രാജാവില്‍നിന്നും ഞ 
ങ്ങളെ രക്ഷിക്കേണമേ. അപ്പോള്‍, യഹോവേ 
അങ്ങാണ്‌ ഏകദൈവമെന്ന്‌ എല്ലാ രാഷ്ട്രങ്ങ 
ളിലെയും ജനങ്ങള്‍ അറിയും.” 

2ആമോസ്ധിന്‍െറ പുത്രനായ യെശയ്യാവ്‌ 
ഹിസ്കീയാവിന്‌ ഈ സന്ദേശമയച്ചു. അവന്‍ 
പറഞ്ഞു, “യിസ്രായേലിന്‍റെ ദൈവമാകുന്ന 
യഹോവ ഇങ്ങനെ പറയുന്നു, “അശ്ശൂർ രാജാ 
വായ സ൯ന്‍ഹേരീബിനെതിരെ നീ എന്നോടു 
പ്രാര്‍ത്ഥിച്ചു. ഞാന്‍ നിന്നെ കേട്ടു.” 2“സ൯ഹേ 
രീബിനെച്പറ്റിയുള്ള യഹോവയുടെ സന്ദേശം 
ഇതാകുന്നു: 

സീയോന്‍പുത്രിയായ കന്യക നീ പ്രധാനി 
യാണെന്നു കരുതുന്നില്ല. അവള്‍ നിന്നെ പരി 














400 


ഹസിക്കുന്നു! യെരുശലേംപുൂത്രി 
പിന്നില്‍ തല കുലുക്കുന്നു. 

മാപക്ഷേ ആരാണു നിന്നെ അപമാനിക്കുക 
യും പരിഹസിക്കുകയും ചെയ്തത്‌? ആര്‍ക്കെ 
തിരെയാണു നീ സംസാരിക്കുന്നത്‌? യിസ്രായേ 
ലിന്‍െറ വിശുദ്ധനെതിരെയാണു നീ സംസാരി 
ക്കുന്നത്‌! അവനെക്കാള്‍ ശ്രേഷ്ഠനാണു നീയെ 
ന്ന്‌ നീ നടിക്കുന്നു! 

2യഹോവയെ അപമാനിക്കാന്‍ നീ നിന്‍െറ 
ദൂതന്മാരെ അയച്ചു. നീ പറഞ്ഞു, “ഉന്നതപര്‍വ്വ 
തങ്ങളിലേക്ക്‌ ഞാനെന്‍റെ അനേകം രഥങ്ങളു 
മായി വന്നു. ലെബാനോന്‍െറ ഏറ്റവും ഉള്ളിലേ 
ക്കു ഞാന്‍ വന്നു ലൈബാനോനന്‍്റെ ഏറ്റവും 
ഉയര്‍ന്ന ദേവദാരു ഞാന്‍ വെട്ടി. ലെബാ 
നോന്‍െറ ഏറ്റവും നല്ല അത്തിമരവും ഞാന്‍ 
വെട്ടി. ലൈബാനോനന്‍െറ ഉന്നതപ്ര ദേശത്തുള്ള 
തിങ്ങിയകാട്ടിലേക്കു ഞാ൯ കയറി. 

24“പുതിയ സ്ഥലങ്ങളില്‍ കിണറുകള്‍ കുഴി 
ച്‌ ഞാന്‍ വെള്ളം കുടിച്ചു. ഈജിപ്തിലെ 
നദികളൊക്കെ വറ്റിച്ച്‌ ഞാന്‍ ആ രാജ്യത്തുകൂടി 
നടന്നു.” 

2അതാണു നീ പറഞ്ഞത്‌. എന്നാല്‍ ദൈവം 
പറഞ്ഞതു നീ കേട്ടില്ലേ? “ഞാനിതു പണ്ടേ, 
വളരെ പണ്ടേ നിശ്ചയിച്ചതാണ്‌. ഞാന്‍ ഇപ്പോ 
ളിതു നടപ്പാക്കുന്നു. ശക്തമായ നഗരങ്ങള്‍ തകര്‍ 
ത്ത്‌ കല്‍ക്കൂനയാക്കാന്‍ ഞാന്‍ നിന്നെ അനുവ 
ദിച്ചു. 

2നഗരവാസികള്‍ക്കു ശക്തിയില്ല അവര്‍ ഭയ 
ചകിതരാവുകയും ചെയ്തു. വയലിലെ പുല്ലും 
ചെടികളും പോലെ മുറിക്കപ്പെടാറായിരി 
ക്കുന്നു. വളരും മുമ്പേ വാടിപ്പോകുന്ന മട്ടുപ്പാ 
വിലെ ചെടികളെപ്പോലെയാണവര്‍. 

27നീ യ്യ വവ എനിക്കു 
റിയാം. നീയെപ്പോള്‍ യുദ്ധത്തിനു പുറപ്പെടു 
ന്നുവെന്ന്‌ എനിക്കറിയാം. നീ എപ്പോള്‍ വീട്ടില്‍ 
വരുന്നെന്നും എനിക്കെതിരെ എപ്പോള്‍ കോപി 
ക്കുന്നുവെന്നും എനിക്കറിയാം. 

28അതേ, നീ എന്‍െറ നേര്‍ക്കു കോപിച്ചിരിക്കു 
ന്നു. അഹന്ത മൂലമുള്ള നിന്‍െറ പരിഹാസങ്ങള്‍ 
ഞാനറിയുന്നു. അതിനാല്‍ നിന്‍െറ വായില്‍ 
ഞാന്‍ കടിഞ്ഞാണിടും. നിന്‍െറ മൂക്കില്‍ ഞാന്‍ 
കൊളുത്തിടും. അനന്തരം നിന്നെ ഞാന്‍ തിരിച്ച്‌ 
നീ വന്ന വഴിയിലേക്കു കൊണ്ടുവരും.” 


നിനക്കു 

















ഹിസ്കീയാവിന്‌ യഹോവയുടെ സന്ദേശം 
29“നിന്നെ ഞാന്‍ സഹായിക്കുമെന്നു തെളിയി 
ക്കുന്ന അടയാളമാണിത്‌: സ്വയം മുളച്ചു വള 
രുന്ന ധാന്യം ഈ വര്‍ഷം നിങ്ങള്‍ ഭക്ഷിക്കും. 
ആ വിത്തില്‍നിന്നും വളരുന്ന ധാന്യം അടുത്ത 
വര്‍ഷം ഭക്ഷിക്കും. എന്നാല്‍ മൂന്നാം വര്‍ഷം 
നിങ്ങള്‍ വിതച്ച ധാന്യം കൊയ്യും. നിങ്ങള്‍ 
മുന്തിരിത്തോട്ടങ്ങള്‍ വച്ചു പിടിപ്പിക്കുകയും 
അതില്‍നിന്നും മുന്തിരി തിന്നുകയും ചെയ്യും. 
യെഹൂദയുടെ കുടുംബത്തില്‍ അവശേഷിക്കു 
ന്നവരും രക്ഷപെട്ടവരും വളരും. 31എന്തുകൊ 
ണ്ടെന്നാല്‍ കുറച്ചുപേര്‍ ജീവനോടെ അവശേ 
ഷിക്കും. അവര്‍ യെരൂശലേമില്‍നിന്നും പൂറ 
ത്തേക്കു പോകും. രക്ഷപ്പെട്ടവര്‍ സീയോന്‍ പര്‍ 
വൃതത്തില്‍നിന്നും പുറത്തുപോകും. യഹോവ 
യുടെ ശക്തമായ വികാരങ്ങള്‍ ഇതു നട 
ക്കും. 

32*അതിനാല്‍ അശ്ശൂരിലെ രാജാവിനെല്ലറ്റി 
യഹോവ ഇതു പറയുന്നു: അവന്‍ ഈ നഗര 





401 


ത്തിലേക്കു വരില്ല. അവന്‍ ഈ നഗരത്തിലേക്കു 
അമ്പ്‌ എയുകയില്ല. തന്‍െറ പരിചകള്‍ അവന്‍ 


ഈ നഗരത്തില്‍ കൊണ്ടുവരില്ല. നഗര 
ഭിത്തിയെ ആക്രമിക്കാന്‍ അവന്‍ ഒരു മണ്‍കൂന 
ഉണ്ടാക്കുകയില്ല. 


വന്ന വഴിയേ തന്നെ അവന്‍ മടങ്ങും അവന്‍ 
ഈ നഗരത്തിലേക്കു വരില്ല. യഹോവ ഇതു 
പറയുന്നു! 34ഈ നഗരത്തെ ഞാന്‍ സംരക്ഷി 
ക്കും. എനിക്കും എന്‍െറ ദാസനായ ദാവീദിനും 
വേണ്ടി ഞാനിതു ചെയ്യും.” 


അശ്ശൂര്‍സൈന്യം നശിപ്പിക്കപ്പെട്ടു 

35ആ രാത്രിയില്‍ യഹോവയുടെ ദൂതന്‍ പു 
റപ്പെട്ട അശ്ശൂര്‍ പാളയത്തിലെ ഒരു ലക്ഷത്തി 
എണ്പത്തായ്യായിരം പേരെ വധിച്ചു. ജനങ്ങള്‍ 
പ്രഭാതത്തില്‍ എഴുന്നേറ്റപ്പോള്‍ മൃതശരീരങ്ങ 
ളാണ്‌ കണ്ടത്‌. 

36അതിനാല്‍ അശ്ശൂര്‍രാജാവായ സന്‍ഹേരീ 
ബ്‌ താമസസ്ഥലമായ നീനെവേയിലേക്കു മട 
ങ്ങിപ്പോയി. 3ഒരു ദിവസം സന്‍ഹേരീബ്‌ 
തന്‍െറ ദേവനായ നിസ്രോക്കിന്‍െറെ ആലയ 
ത്തില്‍ ആരാധന നടത്തുകയായിരുന്നു. അയാ 
ളുടെ പുത്രന്മാരായ അദ്രമേലെക്കും ശരേസരും 
അയാളെ വാളു കൊണ്ടു വെട്ടിക്കൊന്നു. അന 
ന്തരം അദ്രമേലെക്കും ശരേസരും അരാരാത്തു 
പ്രദേശത്തേക്കു രക്ഷപ്പെട്ടു. സ൯ഹേരീബിന്‍െറ 
പുത്രനായ എസെര്‍-ഹദ്ദോന്‍ അയാള്‍ക്കു 
ശേഷം പുതിയ രാജാവാകുകയും ചെയ്തു. 











ഹിസ്കീയാവ്‌ രോഗം ബാധിച്ച്‌ 
മരണാസന്നനാകുന്നു 
അക്കാലത്ത്‌ ഹിസ്കീയാവ്‌ രോഗം ബാ 
2 ധിച്ച്‌ മരണാസന്നനായി. ആമോസി 
ന്‍െറ പുത്രനായ യെശയ്യാപ്രവചകന്‍൯ന്‍ ഹി 
സ്കീയാവിന്‍െറ അടുത്തേക്കു പോയി. യെശ 
യാവ ഹിസ്കീയാവിനോടു പറഞ്ഞു, “യഹോ 
വ പറയുന്നു,” നിന്‍െറ വീട്ടുകാര്യങ്ങളെല്ലാം 
ക്രമീകരിക്കുക. കാരണം നീ മരിച്ചു പോകും. 
നീ സുഖപ്പെടുകയില്ല!” 
2ഹിസ്കീയാവ്‌ തന്‍െറ മുഖം ചുമരിലേക്കു 
തിരിച്ചു. അയാള്‍ യഹോവയോടു പ്രാര്‍ത്ഥി 
ച്ചു, ദ്യഹോവേ, ഞാനങ്ങയെ പൂര്‍ണ്ണമന 
സ്സ്രോടെ സേവിച്ചത്‌ ഓര്‍മ്മിക്കുക. നന്മയെന്ന്‌ 
അങ്ങു കല്ലിച്ചവ ഞാന്‍ ചെയ്തു.” അനന്തരം 
ഹിസ്കീയാവ്‌ വല്ലാതെ കരഞ്ഞു. 
4യെശയ്യാവ്‌ നടു മുറ്റം വിടും മുമ്പേ യഹോ 
വയുടെ വചനം അയാളിലേക്കു വന്നു. യഹോ 
വ പറഞ്ഞു, ട്‌മടങ്ങിച്ചെന്ന്‌ എന്‍െറ ജനത 
യുടെ നേതാവായ ഹിസ്കീയാവിനോടു സം 
സാരിക്കുക. അവനോടു പറയുക, “നിന്‍െറ 
പൂര്‍വ്വികനായ ദാവീദിന്‍റെ ദൈവമാകുന്ന 
യഹോവ പറയുന്നു, “ഞാന്‍ നിന്‍െറ പ്രാര്‍ 
ത്ഥന കേള്‍ക്കുകയും നിന്‍െറ കണ്ണുനീര്‍ കാണു 
കയും ചെയ്യുന്നു. അതിനാല്‍ ഞാന്‍ നിന്നെ 
സുഖപ്പെടുത്തും. മൂന്നാം ദിവസം നീ യഹോവ 
യുടെ ആലയത്തിലേക്കു കയറിപ്പോകും. ണിന 
ക്കു ഞാന്‍ പതിനഞ്ചു വര്‍ഷം കൂടി ആയുസ്സു 
നീട്ടിത്തരും. അശ്ശൂര്‍രാജാവിനന്‍െറ ശക്തിയില്‍ 
നിന്നും നിന്നെയും ഈ രാജ്യത്തെയും ഞാ൯ 
രക്ഷിക്കും. ഈ നഗരത്തെ ഞാന്‍ സംരക്ഷിക്കും. 
ഇതു ഞാന്‍ എനിക്കു വേണ്ടിയും എന്‍െറ 
ദാസന്‍ ദാവീദുമായി ഉണ്ടാക്കിയ കരാര്‍ മൂല 
വും ചെയ്യുന്നതാണ്‌.” ?അപ്പോള്‍ യെശയ്യാവു 








2 രാജാക്കന്മാര്‍ 19:33-20:17 


പറഞ്ഞു, “ഒരു അത്തിയട കൊണ്ടുവന്ന്‌ അതു 
മുറിവില്‍ വയ്ക്കുക.” 

അതിനാലവര്‍ അത്തിയട എടുത്ത്‌ ഹിസ്കീ 
യാവിനന്‍െറ മുറിവില്‍ വച്ചു. അനന്തരം ഹിസ്‌ 
കീയാവിന്‌ സുഖമായി. 





ഹിസ്കീയാവിന്‌ അടയാളം 

ടഹിസ്കീയാവ്‌ യെശയ്യാവിനോടു ചോദി 
ച്ചു, “യഹോവ എന്നെ സുഖപ്പെടുത്തുമെന്നതി 
നും മൂന്നാം ദിവസം ഞാന്‍ യഹോവയുടെ 
ആലയത്തിലേക്കു കയറിപ്പോകും എന്നതിനും 
എന്താണ്‌ അടയാളം?” 

യെശയ്യാവു പറഞ്ഞു, “നിനക്കേതാണു വേ 
ണ്ടത്‌? നിഴല്‍ പത്തു പടി മുമ്പോട്ടു പോകണോ 
പിന്നോട്ടു പോകണോ? * ഞാന്‍ പറഞ്ഞ കാര്യ 
ങ്ങള്‍ യഹോവ നടപ്പാക്കുമെന്നതിനെറ അടയാ 
ഒമാണിത്‌.” 10ഹിസ്്‌കീയാവ്‌ മറുപടി പറഞ്ഞു, 
“നിഴല്‍ പത്തു പടി നീളുകയെന്നത്‌ എളുപ്പ 
മാണ്‌. വേണ്ട, നിഴല്‍ പത്തു പടി പിന്നോട്ടു 
പോകട്ടെ.” 

1അപ്വോള്‍ യെശയ്യാവ്‌ യഹോവയോടു 
പ്രാര്‍ത്ഥിക്കുകയും യഹോവ നിഴലിനെ പത്തു 
പടി പിറകോട്ടു മാറ്റുകയും ചെയ്തു. അത്‌ 
അതുവരെ നിന്നിരുന്ന സ്ഥലത്തേക്കു പിന്മാറി. 





ഹിസ്കീയാവും ബാബിലോണ്‍കാരും 

അക്കാലത്ത്‌ ബലദാന്‍െറ പുത്രനായ ബെ 
രോദാക്‌-ബലദാനായിരുന്നു ബാബിലോ 
ണിലെ രാജാവ്‌. അയാള്‍ ഹിസ്കീയാവിന്‌ 
കത്തുകളും സമ്മാനങ്ങളും അയച്ചു. ഹിസ്കീ 
യാവ്‌ രോഗശയ്യയിലാണെന്നറിഞ്ഞാണ്‌ ബെ 
രോദാക്‌-ബലദാ൯ അതു ചെയ്തത്‌. 3ഹിസ്കീ 
യാവ്‌ ബാബിലോണ്‍കാരെ സ്വീകരിക്കുകയും 
തന്‍റ കൊട്ടാരത്തിലെ വിലപിടിച്ചതെല്ലാം 
കാണിക്കുകയും ചെയ്തു. വെള്ളി, സ്വര്‍ണ്ണം, 
സുഗന്ധദ്രവ്യങ്ങള്‍, വിലപിടിച്ച സുഗന്ധലേ 
പനം, ആയുധങ്ങള്‍, പിന്നെ തന്‍െറ ഖജനാവി 
ലുള്ളതെല്ലാം അയാള്‍ അവരെ കാണിച്ചു. 
അവരെ കാണിക്കാത്തതായി. ഹിസ്കീയാ 
വിന്‍റെ കൊട്ടാരത്തിലോ രാജ്യത്തോ ഒന്നും 
അവശേഷിച്ചിരുന്നില്ല. 

14അനന്തരം യെശയ്യാപ്രവാചകന്‍ ഹിസ്കീ 
യാവ്‌ രാജാവിനെ കണ്ടു ചോദിച്ചു, “ഇവരെ 
ന്താണു പറയുന്നത്‌? ഇവരെവിടെ നിന്നാണ്‌ 
വന്നത്‌?” ഹിസ്കീയാവു പറഞ്ഞു, “അവര്‍ 
വളരെ ദുരയുള്ള ബാബിലോണ്‍ എന്ന രാജ്യ 
ത്തുനിന്നും വന്നവരാണ്‌.” യെശയ്യാവു ചോ 
ദിച്ചു, “നിന്‍െറ കൊട്ടാരത്തില്‍ അവര്‍ എന്താ 
ണു കണ്ടത്‌?” ഹിസ്കീയാവ്‌ മറുപടി പറഞ്ഞു, 
“അവര്‍ എന്‍െറ കൊട്ടാരത്തിലുള്ള തെല്ലാം 
കണ്ടു. അവരെ കാണിക്കാത്തതായി എന്‍െറ 
ഖജനാവില്‍ ഒന്നുമില്ല.” 

16അപ്പോള്‍ യെശയ്യാവ്‌ ഹിസ്കീയാവി 
നോടു പറഞ്ഞു, “യഹോവയുടെ ഈ സന്ദേശം 
ശ്രദ്ധിക്കുക. 17നിന്‍െറ കൊട്ടാരത്തിലുള്ളതും 
ഇന്നേവരെ നിന്‍െറ പൂര്‍വ്വികന്മാര്‍ സമ്പാദിച്ച 
വയുമായ എല്ലാം ബാബിലോണിലേക്കു 
കൊണ്ടുപോകുവാനുള്ള സമയം അടുത്തു 























നിഴല്‍ ... പോകണോ പുറത്തുള്ള ഒരു മന്ദിര 
ത്തിന്‍റെ പടികള്‍ ഹിസ്കീയാവ്‌ സമയനിര്‍ 
യത്തിനൂപയോഗിച്ചിരുന്നു എന്നായിരിക്കാമിതു 
സൂചിപ്പിക്കുന്നത്‌. പടവുകളില്‍ സൂര്യപ്രകാശം 
വീഴുന്നതിനനുസരിച്ചു സമയം നിര്‍ണ്ണയിക്കുന്ന 
രീതി. 





2 രാജാക്കന്മാര്‍ 20:18-21:19 


വരുന്നു. ഒന്നും ഇവിടെ ഉപേക്ഷിക്കുകയില്ല! 
യഹോവ ഇതു പറയുന്നു. 14ബാബിലോണു 
ക്കാര്‍ നിന്‍െറ പുത്രന്മാരെ കൊണ്ടുപോകും. 
നിന്‍െറ പുത്രന്മാര്‍ ബാബിലോണിലെ രാജാ 
വിന്‍റെ കൊട്ടാരത്തിലെ ഷണ്ഡന്മാരായി 
ത്തീരും.” 


402 


ഭൂമിയില്‍നിന്നും പൂറത്താക്കുകയില്ല. ഞാന്‍ 
കല്ലിച്ച കാര്യങ്ങളും എന്‍െറ ദാസനായ മോശെ 
നല്‍കിയ ഉപദേശങ്ങളും അനുസരിക്കുന്ന 
പക്ഷം ഞാനവരെ അവരുടെ ദേശത്തു വസിക്കു 
വാ൯ അനുവദിക്കും.” ?എന്നാല്‍ ജനങ്ങള്‍ ദൈ 
വത്തെ ചെവിക്കൊണ്ടില്ല. മനശ്ശെ അവരെ 











19അപ്പോള്‍ ഹിസ്കീയാവ്‌ യെശയ്യാവി 
നോടു പറഞ്ഞു, “യഹോവയില്‍നിന്നുള്ള ഈ 
സന്ദേശം നല്ലതു തന്നെ.” ഹിസ്കീയാവ്‌ ഇതും 
പറഞ്ഞു, “എന്‍െറ ജീവിതകാലത്ത്‌ യഥാര്‍ത്ഥ 
സമാധാനം പുലര്‍ന്നാല്‍ അതു നല്ലതു തന്നെ.” 

20ഹിസ്കീയാവിന്‍െറ എല്ലാ വലിയ പ്രവൃ 
ത്തികളും, നഗരത്തിലേക്കു ഓവുകെട്ടി കുള 
ത്തില്‍നിന്നും വെള്ളം കൊണ്ടുവന്നതുള്‍ 
പ്പെടെ, “യെഹൂദയിലെ രാജാക്കന്മാരുടെ ചരി 
ത്രം” എന്ന ഗ്രന്ഥത്തില്‍ എഴുതിയിട്ടുണ്ട്‌. ഹി 
സ്കീയാവ്‌ മരണമടയുകയും തന്‍െറ പൂര്‍വിക 
രോടൊപ്പം സംസ്കരിക്കപ്പെടുകയും ചെയ്തു. 
ഹിസ്കീയാവിനന്‍െറ പുത്രനായ മനശ്ശെ അയാ 
ള്‍ക്കു ശേഷം പുതിയ രാജാവാകുകയും ചെ 


Yu 


യ്തു. 


യെഹൂദയ്ക്കുമേല്‍ മനശ്ശെയുടെ ദുര്‍ഭരണം 
BA SSO sg മനശ്ശേയ്ക്കു 
പന്ത്രണ്ട്‌ വയസ്സായിരുന്നു. അയാള്‍ യെരൂ 
ശലേമില്‍ അന്‍പത്തഞ്ചു വര്‍ഷം ഭരണം നട 
ത്തി. ഹെഫ്‌സീബ എന്നായിരുന്നു അയാളുടെ 
അമ്മയുടെ പേര്‍. 
യഹോവയുടെ ദൃഷ്ടിയില്‍ തെറ്റായ പ്രവൃ 
ത്തികള്‍ മനശ്ശെ ചെയ്തു. മറ്റു രാഷ്ട്രങ്ങള്‍ 
ചെയ്ത മ്ളേച്ഛകൃത്യങ്ങള്‍ മനശ്ശെ ചെയ്തു. 
(യിസ്രായേലുകാര്‍ വന്നപ്പോള്‍ ആ ജനതയെ 
യഹോവ പുറന്തള്ളുകയും ചെയ്തു.) തന്‍റ്റെ 
പിതാവായ ഹിസ്കീയാവ്‌ നശിപ്പിച്ച ഉന്നത 


പാപത്തിലേക്കു നയിച്ചു. യിസ്രായേല്‍ വരുന്ന 
തിനുമുമ്പ്‌ കനാനില്‍ വസിച്ചിരുന്ന ജനതകള്‍ 
ചെയ്തതിലുമധികം പാപങ്ങള്‍ മനശ്ശെ ചെ 
യ്തു. യിസ്രായേൽല്‍ജനത തങ്ങളുടെ ഭൂമി കൈ 
യടക്കാ൯ വന്നപ്പോള്‍ യഹോവ കനാന്‍ വാസി 
കളെ നശിപ്പിക്കുകയും ചെയ്തു. 

യഹോവ തന്‍െറ ദാസന്മാരായ പ്രവാചക 
രിലൂടെ ഇക്കാര്യങ്ങള്‍ പറഞ്ഞു: 1“യെഹൂദയി 
ലെ രാജാവായ മനശ്ശെ ഈ വെറുക്കപ്പെട്ടകാര്യ 
ങ്ങള്‍ ചെയ്യുകയും അവനു മുമ്പ്‌ അമോര്യര്‍ 
ചെയ്തതിലുമധികം തിന്മകള്‍ ചെയ്യുകയും 
ചെയ്തു. മനശ്ശെ തന്‍െറ വിഗ്രഹങ്ങള്‍ മൂലം 
യെഹൂദയെക്കൊണ്ടും വളരെ പാപങ്ങള്‍ ചെ 
യ്വിച്ചു. 12അതിനാല്‍ യിസ്രായേലിന്‍െറ യഹോ 
വ പറയുന്നു, “ഇതാ! കേള്‍ക്കുന്നവന്‍ പോലും 
ഞെട്ടി വിറയ്ക്കത്തക്ക കൊടും യാതനകള്‍ 
ഞാന്‍ യെരൂശലേമിനും യെഹുദയ്ക്കും വരു 
ത്തും. 3യെരൂശലേമിന്‍െറമേല്‍ ഞാന്‍ ശമര്യ 
യുടെ അളവുനൂല്‍ വലിച്ചു പിടിക്കുകയും 
ആഹാബുകുടുംബത്തിന്‍െറ തൂക്കുകടു പിടിക്കു 
കയും ചെയ്യും. പാത്രം കഴുകി ഒരുവന്‍ അതു 
കമഴ്ത്തി വയ്ക്കും. അതുപോലെ ഞാന്‍ യെരൂശ 
ലേമിനോടും ചെയും. 4അവിടെ എന്‍െറ ജനത 
യായി കുറച്ചു പേര്‍ അവശേഷിക്കും. പക്ഷേ 
അവരെ ഞാന്‍ ഉപേക്ഷിക്കും. അവരെ ഞാന്‍ 
അവരുടെ ശത്രുക്കള്‍ക്ക്‌ നല്‍കും. ശത്രുക്കള്‍ 
അവരെ തടവുകാരായി കൊണ്ടുപോവുകയും, 
അവര്‍ ഭടന്മാര്‍ യുദ്ധത്തില്‍ പിടിച്ചെടുത്ത 
വിലപ്പെട്ട വസ്തുക്കളായിത്തീരുകയും ചെ 











സ്ഥലങ്ങള്‍ മനശ്ശെ വീണ്ടും നിര്‍മ്മ ച്ചു. ബാലി 
നുള്ള യാഗപീഠങ്ങളും അശേരാസ്തൂപങ്ങളും 
യിസ്രായേലിലെ ആഹാബുരാജാവിനെപ്പോ 
ലെ മനശ്ശെ നിര്‍മ്മിച്ചു. ആകാശത്തിലെ നക്ഷ 
ത്രങ്ങളെ മനശ്ശെ ആരാധിക്കുകയും ശുശ്രൂഷിക്കു 
കയും ചെയ്തു. 4“യെരുശലേമില്‍ ഞാനെന്‍റെ 
നാമം സ്ഥാപിക്കും” എന്നു യഹോവ പറഞ്ഞി 
രുന്ന യഹോവയുടെ ആലയത്തില്‍ വ്യാജദൈ 
വങ്ങള്‍ക്കായി മനശ്ശെ യാഗപീഠങ്ങള്‍ നിര്‍മ്മി 
ചു. യഹോവയുടെ ആലയത്തിലെ രണ്ടു മുറ്റ 
ങ്ങളിലും മനശ്ശെ ആകാശത്തിലെ നക്ഷത്രങ്ങ 
ള്‍ക്ക്‌ യാഗപീഠങ്ങള്‍ പണിതു. മനശ്ശെ തന്‍െറ 
പുത്രനെ ബലിയര്‍പ്പിക്കുകയും അവനെ യാഗ 
പീഠത്തില്‍ ഹോമിക്കുകയും ചെയ്തു. ഭാവിയ 
റിയാന്‍ മനശ്ശെ വ്യത്യസ്ത മാര്‍ഗ്ഗങ്ങള്‍ ഉപയോ 
ഗിച്ചു. വെളിച്ചപ്പാടന്മാരെയും മന്ത്രവാദിക 
ളെയും അയാള്‍ സന്ദര്‍ശിച്ചു. 

യഹോവയുടെ ദൃഷ്ടിയില്‍ തിന്മയായ കാര്യ 
ങ്ങള്‍ മനശ്ശെ ചെയ്തു. അതു യഹോവയെ 
കോപാകുലനാക്കി. മനശ്ശെ, അശേരയുടെ ഒരു 
വിഗ്രഹം കൊത്തിയുണ്ടാക്കി. അയാള്‍ ആ 
വിഗ്രഹം ആലയത്തിനുള്ളില്‍ വച്ചു. ഈ ആല 
യത്തെച്ഛറ്റിയായിരുന്നു യഹോവ ദാവീദി 
നോടും അവന്‍െറ പുത്രനായ ശലോമോനോ 
ടും പറഞ്ഞിരുന്നത്‌: “യിസ്രായേലിലെ എല്ലാ 
നഗരങ്ങളില്‍നിന്നും ഞാന്‍ യെരുശലേമിനെ 
തെരഞ്ഞെടുത്തിരിക്കുന്നു. യെരുശലേമിലുള്ള 
ആലയത്തില്‍ ഞാ൯ന്‍ എന്നെന്നേക്കുമായി 
എന്‍െറ നാമം സ്ഥാപിക്കും. യിസ്രായേല്‍ ജന 
തയെ ഞാന്‍ അവരുടെ പൂര്‍വ്വികര്‍ക്കു നല്‍കിയ 

















യും. 13എന്തുകൊണ്ടെന്നാല്‍ തിന്മയെന്ന്‌ ഞാന്‍ 
പറഞ്ഞ കാര്യങ്ങള്‍ എന്‍െറ ജനത ചെയ്തു. 
അങ്ങനെ ചെയ്യുകവഴി അവര്‍ അവരുടെ പൂര്‍ 
വ്വികന്മാര്‍ ഈജിപ്തില്‍നിന്നു പുറത്തു വന്ന 
നാള്‍ മുതല്‍ എന്നെ കോപിപ്പിച്ചിരുന്നു. 16നിഷ്‌ 
കളങ്കരായ അനേകം പേരെ മനശ്ശെ വധിക്കു 
കയും ചെയ്തു. യെരൂശലേമിന്‍െറ ഒരറ്റം മുതല്‍ 
മറ്റേയറ്റം വരെ അയാള്‍ രക്തം നിറച്ചു. യെഹൂദ 
യെക്കൊണ്ടു ചെയ്യിച്ച പാപങ്ങള്‍ക്കു പുറമേ 
യാണിത്‌. തെറ്റെന്ന്‌ യഹോവ പറഞ്ഞ കാര്യ 
ങ്ങള്‍ മനശ്ശെ യെഹൂദയെക്കൊണ്ടും ചെയ്യി 


BE 


ച്ചു. 

17മനശ്ലെയുടെ എല്ലാ പ്രവൃത്തികളും അവന്‍ 
ചെയ്ത പാപങ്ങള്‍ സഹിതം “യെഹുദരാജാക്ക 
ന്മാരുടെ ചരിത്രം” എന്ന ഗ്രന്ഥത്തില്‍ എഴുതി 
യിട്ടുണ്ട്‌. 18൭നശ്ശെ മരണമടയുകയും തന്‍െറ 
പൂര്‍വ്വികരോടൊലപ്പം സംസ്കരിക്കപ്പെടുകയും 
ചെയ്തു. മനഒ തന്‍െറ കൊട്ടാരത്തിലെ 
ഉദ്യാനത്തിലാണ്‌ സംസ്കരിക്കപ്പെടുത്‌. “ഉസ്സ 
യൂടെ പൂന്തോട്ടം” എന്നായിരുന്നു ആ ഉദ്യാന 
ത്തിന്‌ പേരിട്ടിരുന്നത്‌. മനശ്ശേയ്ക്കു ശേഷം 
അവന്‍െറ പുത്രനായ ആമോന്‍ പൂതിയ രാജാ 
വാകുകയും ചെയ്തു. 











ആമോന്‍െറ ഹ്രസ്വകാലത്തെ ഭരണം 
19ഭരണമാരംഭിച്ചപ്പോള്‍ ആമോന്‍ ഇരുപത്തി 
രണ്ടു വയസ്സായിരുന്നു. അയാള്‍ യ്യെരൂശലേ 
മില്‍ രണ്ടു വര്‍ഷം ഭരണം നടത്തി. മെശൂല്ലേ 
മെത്ത്‌ ആയിരുന്നു ആമോനന്‍െറ അമ്മ. യൊത്ബ 





403 


ക്കാരനായ ഹാരൂസായിരുന്നു അവളുടെ 
പിതാവ്‌. 2മ2തന്‍െറ പിതാവിനെപ്പോലെ തന്നെ 
ആമോ നും യഹോവയുടെ ദൃഷ്ടിയില്‍ തിന്മ 
യായതു ചെയ്തു. 2മതന്‍ററ പിതാവ്‌ ആരാധിച്ച 
അതേ വിഗ്രഹങ്ങളെത്തന്നെ ആമോനും ആരാ 
ധിക്കുകയും സേവിക്കുകയും ചെയ്തു. 
2ആമോന്‍, തന്‍െറ പൂര്‍വ്വികരുടെ ദൈവമാ 
കുന്ന യഹോവയെ വിട്ടുപോവുകയും യഹോ 
വയുടെ പാതയില്‍നിന്നും വിട്ടു ജീവിക്കുകയും 
ചെയ്തു. 

2ആമോനന്‍െറ ഭൃത്യന്മാര്‍ അയാള്‍ക്കെതിരെ 
ഗൂഡാലോചന നടത്തുകയും അയാളുടെ കൊ 
ട്ടാരത്തില്‍വച്ചു തന്നെ അയാളെ വധിക്കുകയും 
ചെയ്തു. 4ആമോനെതിരെ ഗൂഡാലോചന 
നടത്തിയ ഉദ്യോഗസ്ഥന്മാരെ സാധാരണ ജന 
ങ്ങള്‍ വധിച്ചു. അനന്തരം അവര്‍ ആമോന്‍റെറ 
പുത്രന്‍ യോശീയാവിനെ പുതിയരാജാവാക്കി. 

2ആമോനന്‍െറ മറ്റെല്ലാ പ്രവൃത്തികളും “യെ 
ഹൂദരാജാക്കന്മാരുടെ ചരിത്രം” എന്ന ഗ്രന്ഥത്തി 
ലുണ്ട്‌. 2ഉസ്ററയുടെ ഉദ്യാനത്തിലെ കല്ലറയില്‍ 
ആമോന്‍ സംസ്കരിക്കപ്പെട്ടു. ആമോനന്‍്െറ പൂ 
ത്രന്‍ യോശീയാവ്‌ പുതിയ രാജാവായി. 














യോശീയാവ്‌ യെഹൂദയില്‍ 
ഭരണമാരംഭിക്കുന്നു 

72 ey യോശീയാവിന്‌ 

എട്ടു വയസ്സായിരുന്നു. യെരുശലേമില്‍ 
അയാള്‍ മുപ്പത്തൊന്നു വര്‍ഷം ഭരണം നടത്തി. 
ബൊസ്കത്തിലെ അദായാവിന്‍െറ പുത്രി 
യായ യെദീദാ ആയിരുന്നു അയാളുടെ അമ്മ. 
യഹോവയുടെ ദൃഷ്ടിയില്‍ ശരിയായ കാര്യ 
ങ്ങള്‍ തന്നെയാണ്‌ യോശീയാവ്‌ ചെയ്തത്‌. 
തന്‍െറ പൂര്‍വ്വികനായ ദാവീദിനെപ്പോലെ 
യോശീയാവ്‌ ദൈവത്തെ അനുഗമിച്ചു. ദൈവം 
ആഗ്രഹിച്ചതു തന്നെ ഒരു വ്ൃത്യാസവുമില്ലാതെ 
യോശീയാവ്‌ ചെയ്തു. 


ആലയം പുതിക്കിപ്പണിയാന്‍ യോശീയാവ്‌ 
കല്പിക്കുന്നു 

ദ്യോശീയാവ്‌ രാജാവായതിന്‍റെറ പതിനെ 
ട്ടാം വര്‍ഷം കാര്യദര്‍ശിയും മെശുല്ലാമിന്‍െറ 
പുത്രനായ അസല്യാവിന്‍െറ പുത്രനുമായ 
ശാഫാനെ യഹോവയുടെ ആലയത്തിലേക്കയ 
ച്ചു. 4യോശീയാവു പറഞ്ഞു, “മഹാപുരോഹി 
തനായ ഹില്‍ക്കീയാവിന്‍െറ അടുത്തേക്കു ചെ 
ല്ലുക. പാറാവുകാരന്‍ ജനങ്ങളില്‍നിന്നും ശേഖ 
രിച്ച പണം അയാള്‍ക്കാണു കിട്ടേണ്ടത്‌. അ 
പ്പോള്‍ പുരോഹിതന്മാര്‍ ആ പണം യഹോവ 
യുടെ ആലയത്തിലെ പണികള്‍ക്കുമേല്‍ 
നോട്ടം വഹിക്കുന്ന പണിക്കാര്‍ക്കു നല്‍കണം. 
പുരോഹിതന്മാര്‍ ആ പണം യഹോവയുടെ 
ആലയം പുതുക്കിപ്പുണിയുന്ന പണിക്കാര്‍ക്കു 
നല്‍കണം. 6മരയാശാരിമാരും കല്ലാശാരിമാരും 





2 രാജാക്കന്മാര്‍ 21:20-22:19 


നിയമപുസ്തകം കണ്ടെടുത്തു!” ഹില്‍ക്കീയാ 
വ്‌ പുസ്തകം ശാഫാനു നല്‍കുകയും ശാഫാന്‍ 
അതു വായിക്കുകയും ചെയ്തു. 
ടകാര്യദര്‍ശിയായ ശാഫാന്‍ യോശീയാരാജാ 
വിന്‍റെ അടുത്തെത്തി അദ്ദേഹവുമായി 
സംസാരിച്ചു. ശാഫാ൯ പറഞ്ഞു, “അങ്ങയുടെ 
ദാസന്മാര്‍ ആലയത്തിലെ പണം മുഴുവന്‍ പുറ 
ത്തെടുത്തു. യഹോവയുടെ ആലയത്തിലെ 
പണിക്ക്‌ മേല്‍നോട്ടം വഹിക്കുന്ന പണിക്കാര്‍ക്ക്‌ 
അവര്‍ ആ പണം നല്‍കി.” 10അനന്തരം, കാരൃദ 
ര്‍ശിയായ ശാഫാന്‍ രാജാവിനോടു പറഞ്ഞു, 
“പുരോഹിതനായ ഹില്‍ക്കീയാവ്‌ എനിക്ക്‌ ഒരു 
പുസ്തകം കൂടി നല്‍കി.” അനന്തരം ശാഫാന്‍ 
ആ പുസ്തകം രാജാവിനെ വായിച്ചു കേശപ്പി 
ച്ചു. 

തി വാക്കുകള്‍ 
കേട്ടപ്പോള്‍ തന്‍െറ മനസ്സു കലങ്ങിയതു പ്രകടി 

ക്കാന്‍ രാജാവ്‌ തന്‍െറ വസ്ത്രങ്ങള്‍ വലിച്ചു 
കീറി. 1അനന്തരം പുരോഹിതനായ ഹില്‍ക്കീ 
യാവ്‌, ശാഫാനന്‍െറ പുത്രനായ അഹീക്കാം, 
മീഖായാവിന്‍െറ പുത്രനായ അക്ബോര്‍, 
കാരൃദര്‍ശിയായ ശാഫാന്‍, രാജാവിന്‍െറ ദാസ 
നായ അസായാവ്‌ എന്നിവര്‍ക്ക്‌ രാജാവ്‌ ഒരു 
കല്പന നല്‍കി. 1യോശീയാരാജാവു പറഞ്ഞു, 
“നമ്മളെന്താണു ചെയ്യേണ്ടതെന്ന്‌ യഹോവ 
യോടു ചെന്നു ചോദിക്കുക. എനിക്കു വേണ്ടി 
യും ജനങ്ങള്‍ക്കു വേണ്ടിയും യെഹൂദയ്ക്കു മുഴു 
വനും വേണ്ടിയും യഹോവയോടു ചോദിക്കുക. 
കണ്ടെത്തിയ ഈ പുസ്തകത്തിലെ വചനങ്ങ 
ളെപ്പറ്റി ചോദിക്കുക. യഹോവ നമ്മോടു കോ 
പിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാല്‍ നമ്മു 
ടെ പൂര്‍വ്വികര്‍ ഈ പുസ്തകത്തിലെ വചന 
ങ്ങള്‍ അനുസരിച്ചില്ല. നമുക്കായെഴുതപ്പെട്ടതെ 
ല്ലാമൊന്നും അവര്‍ ചെയ്തില്ല!” 








യോശീയാവും പ്രവാചകയായ ഹുല്‍ദായും 
14അതിനാല്‍, പുരോഹിതനായ ഹില്‍ക്കീ 
യാവ്‌, അഹീക്കാം, അക്ബോര്‍, ശാഫാന്‍, 
അസായാവ്‌ എന്നിവര്‍ പ്രവാചകയായ ഹുല്‍ 
ദായുടെയടുത്തേക്കു പോയി. അര്‍ഹസിനന്‍െറ 
പുത്രനായ തിക്വയുടെ പുത്രനായ ശല്ലൂമിന്‍െറ 
ഭാര്യയായിരുന്നു ഹൂല്‍ദാ. ശല്ലൂമായിരുന്നു 
പുരോഹിതന്മാരുടെ വസ്ത്രങ്ങളുടെ സൂക്ഷി 
പ്പുകാരന്‍. യെരൂശലേമിന്‍െറ രണ്ടാം പാദത്തി 
ലായിരുന്നു ഹൂല്‍ദായുടെ താമസം. അവര്‍ 
ചെന്ന്‌ ഹുല്‍ദായുമായി സംസാരിച്ചു. 
അപ്പോള്‍ ഹൂല്‍ദാ അവരോടു പറഞ്ഞു, 
“യിസ്രായേലിന്‍റെ ദൈവമാകുന്ന യഹോവ 
പറയുന്നു: നിങ്ങളെ ഇങ്ങോട്ടയച്ചയാളോടു 
പറയുക: 16യഹോവ ഇങ്ങനെ പറയുന്നു; ഈ 
നാടിനും ഇവിടെ വസിക്കുന്നവര്‍ക്കും മേല്‍ 
ഞാന്‍ യാതനകള്‍ അയയ്ക്കുവാ൯ന്‍ പോകുന്നു. 
യെഹൂദയിലെ രാജാവു വായിച്ച ന്യായപ്രമാ 








കല്പുവെട്ടുകാരും അവിടെയുണ്ട്‌. ആലയമുറപ്പി 
ക്കാനുള്ള തടിയും കല്ലും വാങ്ങാന്‍ ആ പണം 
ഉപയോഗിക്കണം. 7പണിക്കാര്‍ക്കു നിങ്ങള്‍ നല്‍ 
കുന്ന പണം എണ്ണരുത്‌. ആ പണിക്കാര്‍ വിശ്വ 


ക 9 


സ്തരാണ്‌. 


ന്യായപ്രമാണപുസ്തകം ആല 
യത്തില്‍ കാണപ്പെട്ടു 
ഉന്നതപുരോഹിതനായ ഹില്‍ക്കീയാവ്‌ 
കാരുദര്‍ശിയായ ശാഫാനോടു പറഞ്ഞു, 
“യഹോവയുടെ ആലയത്തില്‍നിന്ന്‌ ഞാന്‍ 


ണപുസ്തകത്തിലെഴുതി വച്ചിരിക്കുന്ന യാതന 
കള്‍ ഇവയൊക്കെയാണ്‌. 17 യെഹൂദയിലെ 
ജനത എന്നെ വിട്ടുപോവുകയും മറ്റു ദൈവങ്ങ 
ള്‍ക്ക്‌ ധൂപാര്‍പ്പണം നടത്തുകയും ചെയ്തു. 
അവരെന്നെ വളരെ കോപാകുലനാക്കി. അവര്‍ 
അനേകം വിഗ്രഹങ്ങളുണ്ടാക്കി. അതിനാലാണ്‌ 
അവരോട്‌ ഞാന്‍ ഈ സ്ഥലത്ത്‌ കോപം കാണി 
ക്കുന്നത്‌. അണയ്ക്കാനാവാത്ത ഒരു അഗ്നി 
പോലെയായിരിക്കും എനെറെ കോപം! 
18-19“യഹോവയുടെ ഉപദേശത്തിന്‌ യെഹൂദ 
യിലെ രാജാവായ യോശീയാവ്‌ നിങ്ങളെ അയ 





2 രാജാക്കന്മാര്‍ 22:20-23:12 


ച്ചു. യോശീയാവിനോട്‌ ഇക്കാര്യങ്ങള്‍ പറയു 
ക: “നീ കേട്ട വാക്കുകള്‍ യിസ്രായേലിന്‍റെ 
ദൈവമാകുന്ന യഹോവ പറഞ്ഞതാണ്‌. ഈ 
സ്ഥലത്തെയും ഇവിടെ ജീവിക്കുന്നവരെയും 
പറ്റി ഞാന്‍ പറഞ്ഞ കാര്യങ്ങള്‍ നീ കേട്ടു. 
അക്കാര്യങ്ങള്‍ കേട്ടപ്പോള്‍ നിന്‍െറ മൃദുവായ 
ഹൃദയം വേദനിച്ചു. കൊടുംദുരിതങ്ങള്‍ ഈ 
സ്ഥലത്തു (യെരൂശലേം) സംഭവിക്കുമെന്ന്‌ 
ഞാന്‍ പറഞ്ഞു. ദു:ഖം പ്രകടിപ്പിക്കാന്‍ നീ 
വസ്ത്രങ്ങള്‍ വലിച്ചു കീറുകയും കരയാനാ 
രംഭിക്കുകയും ചെയ്തു. അതിനാലാണ്‌ ഞാന്‍ 
നിന്നെ ചെവിക്കൊണ്ടത്‌!” യഹോവ ഇതു പറ 
യുന്നു. 2%*നിന്നെ ഞാന്‍ നിന്‍െറ പൂര്‍വ്വിക 
രോടു ചേര്‍ത്തു കൊള്ളും. നീ മരിക്കുകയും 
സമാധാനത്തോടെ ശവക്കല്ലറയിലേക്കു പോ 
വുകയും ചെയ്യും. ഈ സ്ഥലത്തിന്‌ ഞാന്‍ 
വരുത്തുന്ന യാതനകളൊന്നും നീ കാണാനിട 
യാവുകയില്ല!” 

അനന്തരം പുരോഹിതനായ ഹില്‍ക്കീയാവ്‌, 
അഹീക്കാം, അക്ബോര്‍, ശാഫാന്‍, അസ്ധായാവ്‌ 
എന്നിവര്‍ രാജാവിനോട്‌ അതു പറഞ്ഞു. 








ജനങ്ങള്‍ നിയമം കേള്‍ക്കുന്നു 
73 യെഹൂദയിലേയും യെരൂശലേമിലേയും 
എല്ലാ നേതാക്കളും തന്നെ വന്നു 


404 


ലും യെരൂശലേമിനു ചുറ്റുമുള്ള എല്ലാ പട്ടണങ്ങ 
ളിലും ഉന്നതസ്ഥലങ്ങളില്‍ ധൂപങ്ങള്‍ ഹോമി 
ച്ചിരുന്നത്‌. ബാല്‍, സൂര്യന്‍, ചന്ദ്രന്‍, ഗ്രഹസമൂ 
ഹങ്ങള്‍, ആകാശത്തിലെ നക്ഷത്രങ്ങള്‍ എന്നി 
വയെ അവര്‍ ആരാധിക്കുകയും അവയ്ക്ക്‌ 
യാഗം നടത്തുകയും ചെയ്തു. എന്നാല്‍ യോശീ 
യാവ്‌ ആ വ്യാജപുരോഹിതന്മാരെ തടഞ്ഞു. 

യോശീയാവ്‌ യഹോവയുടെ ആലയത്തില്‍ 
നിന്നും അശേരാസ്തംഭം നീക്കം ചെയ്തു. 
അയാള്‍ അശേരാസ്തംഭം നഗരത്തിൽനിന്നും 
കിദ്രോന്‍താഴ്വരയിലേക്കു കൊണ്ടുപോവു 
കയും അവിടെ വച്ച്‌ അതു ഹോമിക്കുകയും 
ചെയ്തു. അനന്തരം ആ കരിക്കട്ടകള്‍ അയാള്‍ 
പൊടിക്കുകയും ആ പൊടി സാധാരണ ജനങ്ങ 
ളുടെ ശവക്കല്പറകള്‍ക്കു മേല്‍ വിതറുകയും 
ചെയ്തു. 

"അനന്തരം യോശീയാരാജാവ്‌ യഹോവ 
യുടെ ആലയത്തിലുള്ള ആണ്‍്വേശ്യകളുടെ 
വീടുകള്‍ തകര്‍ത്തു. സ്ത്രീകളും ആ വീടുകള്‍ 
ഉപയോഗിക്കുകയും വ്യാജദേവതയായ അശേര 
യെ ആദരിക്കാന്‍ ചെറിയ കൂടാരമൂടികള്‍ 
ഉണ്ടാക്കുകയും ചെയ്തു. 

8-9അക്കാലത്ത്‌ പുരോഹിതന്മാര്‍ ബലികള്‍ 
യെരുശലേമില്‍ കൊണ്ടുവരികയും ആലയ 
ത്തിലെ യാഗപീഠത്തില്‍ അവ അര്‍പ്പിക്കുകയും 











കാണുവാന്‍ യോശീയാരാജാവ്‌ ആവശ്യപ്പെട്ടു. 
അനന്തരം രാജാവ്‌ യഹോവയുടെ ആലയത്തി 
ലേക്കു കയറിപ്പോയി. യെഹൂദയിലെ മുഴുവന്‍ 
ജനവും യെരുശലേമില്‍ ജീവിച്ചിരുന്ന ജന 
ങ്ങളും അവ നോടൊപ്പം പോയി. പുരോഹിതര്‍, 
പ്രവാചകര്‍, ചെറിയവരും വലിയവരുമടക്കം 
എല്ലാ ജനങ്ങളും അവനോടൊപ്പം പോയി. 
അപ്പോള്‍ അവന്‍ കരാറിന്‍െറ പുസ്തകം 
വായിച്ചു. അത്‌ യഹോവയുടെ ആലയത്തില്‍ 
കണ്ടെടുത്ത ന്യായപ്രമാണ പുസ്തകമായിരു 
ന്നു. യോശീയാവ്‌ ആ പുസ്തകം എല്ലാവരും 
കേള്‍ക്കെ വായിച്ചു. 

രാജാവ്‌ സ്തംഭത്തിനടുത്തുനിന്ന്‌ യഹോവ 
യുമായി കരാറുണ്ടാക്കി. യഹോവയെ പിന്തുട 
രാമെന്നും അവന്‍െറ കല്പനകളും കരാറുകളും 
ചട്ടങ്ങളും അനുസരിക്കാമെന്നും അയാള്‍ കരാര്‍ 
ചെയ്തു. തന്‍െറ പൂര്‍ണ്ണമനസ്സോടെയും 
ആത്മാവോടെയും ഇതു ചെയ്യാമെന്ന്‌ അയാള്‍ 
സമ്മതിച്ചു. ഈ പുസ്തകത്തിലെഴുതിയിരി 
ക്കുന്ന കരാറനുസരിക്കാമെന്ന്‌ അയാള്‍ സമ്മ 
തിച്ചു. രാജാവിന്‍െറ കരാറിനു തങ്ങള്‍ക്കുള്ള 
പിന്തുണ കാണിക്കാന്‍ ജനങ്ങള്‍ എഴുന്നേറ്റു 
നിന്നു. 

അനന്തരം രാജാവ്‌ ഉന്നതപുരോഹിതനായ 
ഹില്‍ക്കീയാവ്‌, മറ്റു പുരോഹിതന്മാര്‍, പാറാവു 
കാര്‍ എന്നിവരോടു ബാല്‍, അശേര, ആകാശ 
ത്തിലെ നക്ഷത്രങ്ങള്‍ എന്നിവയെ ആദരിക്കാന്‍ 
ഉണ്ടാക്കിയ, യഹോവയുടെ ആലയത്തിലുള്ള, 
എല്ലാ പാത്രങ്ങളും സാധനങ്ങളും പുറത്തേക്കു 
കൊണ്ടുവരുവാന്‍ കല്ലിച്ചു. അനന്തരം യോശീ 
യാവ്‌ അവ യെരുശലേമിനു പുറത്തു കിദ്രോ 
നെറ പാടത്ത്‌ കത്തിച്ചു കളഞ്ഞു. അനന്തരം 
അവര്‍ ചാരം ബേഥേലിലേക്കു കൊണ്ടു 
പോയി. 

യെഹൂദയിലെ രാജാക്കന്മാര്‍ ഏതാനും സാ 
ധാരണ വ്യക്തികളെ പുരോഹിതരായി തെര 
ഞ്ഞെടുത്തിരുന്നു. അഹരോനന്‍െറ കുടുംബക്കാ 
രായിരുന്നില്ല അവര്‍! ആ വ്യാജപുരോഹിതന്മാ 
രായിരുന്നു യെഹൂദയിലെ എല്ലാ നഗരങ്ങളി 




















ചെയ്തിരുന്നില്ല. യെഹൂദയിലെമ്പാടുമുള്ള 
നഗരങ്ങളില്‍ പുരോഹിതന്മാര്‍ താമസിച്ചിരു 
ന്നു. ആ നഗരങ്ങളിലെ ഉന്നതസ്ഥലങ്ങളില്‍ 
വച്ചാണ്‌ അവര്‍ ധൂപങ്ങളും മറ്റു ബലികളും 
അര്‍പ്പിച്ചിരുന്നത്‌. ആ ഉന്നതസ്ഥലങ്ങള്‍ ഗേബ 
മുതല്‍ ബേര്‍-ശേബവരെ എല്ലാ സ്ഥലങ്ങളിലും 
ഉണ്ടായിരുന്നു. പുരോഹിതന്മാര്‍ തങ്ങളുടെ 
പുളിപ്പില്ലാത്ത അപ്പം ആ പട്ടണങ്ങളില്‍, സാ 
ധാരണ ജനങ്ങള്‍ക്കിടയില്‍ വെച്ചായിരുന്നു 
ഭക്ഷിച്ചത്‌. യെരൂശലേമിലെ ആലയത്തില്‍ 
പുരോഹിതര്‍ക്കായുള്ള പ്രത്യേകസ്ഥലത്തുവ 
ച്ചായിരുന്നില്ല. എന്നാല്‍ യോശീയാരാജാവ്‌ 
ആ ഉന്നതസ്ഥലങ്ങള്‍ തകര്‍ക്കുകയും പുരോ 
ഹിതന്മാരെ യെരൂശലേമിലേക്കു കൊണ്ടുവരി 
കയും ചെയ്തു. യോശീയാവ്‌ യോശൂവാ കവാ 
ടത്തിനോടു ചേര്‍ന്ന്‌ ഇടതുഭാഗത്തുള്ള ഉന്നത 
സ്ഥലങ്ങള്‍ അശുദ്ധമാക്കി (യോശൂവാ ആ 
നഗരത്തിന്‍െറ ഭരണാധിപനായിരുന്നു). 

10ഹിന്നോമിന്‍റെറ പുത്രന്‍െറെ താഴ്വരയി 
ലുള്ള ഒരു സ്ഥലമായിരുന്നു തോഫെത്ത്‌. വ്യാജ 
ദൈവമായ മോലേക്കിനെ ആദരിക്കാന്‍ ജന 
ങ്ങള്‍ തങ്ങളുടെ മക്കളെ അവിടെയുള്ള ഒരു 
യാഗപീഠത്തില്‍ വച്ചു വധിക്കുകയും ഹോമി 
ക്കുകയും ചെയ്തിരുന്നു. ജനങ്ങള്‍ ആ സ്ഥലം 
വീണ്ടും ഉപയോഗിക്കാതിരിക്കാന്‍ യോശീയാ 
വ്‌ ആ സ്ഥലം നശിപ്പിച്ചു. വ്മുമ്പ്‌ യെഹൂദ 
യിലെ രാജാക്കന്മാര്‍ ഏതാനും കുതിരകളെയും 
ഒരു രഥവും യഹോവയുടെ ആലയത്തിന്‍െറെ 
കവാടത്തിനടുത്തുവച്ചിരുന്നു. അത്‌ നാഥാന്‍- 
മേലെക്‌ എന്ന ഒരു സുപ്രധാന വ്യക്തിയുടെ 
മുറിയ്ക്കടുത്തായിരുന്നു. സൂര്യദേവനെ ആദരി 
ക്കുന്നതിനായിരുന്നു കുതിരകളെയും രഥത്തി 
നെയും വച്ചിരുന്നത്‌. യോശീയാവ്‌ കുതിരകളെ 
നീക്കം ചെയ്യുകയും രഥം കത്തിക്കുകയും 
ചെയ്തു. 

12മുന്‍കാലങ്ങളില്‍ യെഹൂദയിലെ രാജാക്ക 
ന്മാര്‍ ആഹാബിന്‍െറ മന്ദിരത്തിന്‍റെറ മേല്‍ക്കൂര 
യില്‍ യാഗപീഠങ്ങള്‍ നിര്‍മ്മിച്ചിരുന്നു. മനശ്ശെ 
രാജാവും യഹോവയുടെ ആലയത്തിലെ രണ്ടു 














405 


മുറ്റങ്ങളില്‍ യാഗപീഠങ്ങള്‍ പണിതിരുന്നു. 
യോശീയാവ്‌ ആ യാഗപീഠങ്ങളെല്പാം നശിപ്പി 
ക്കുകയും അതിന്‍െറ പൊട്ടിയ ഭാഗങ്ങള്‍ കി 
ദ്രോന്‍താഴ്വരയിലേക്കു എറിയുകയും ചെ 
യ്തു. 

മുന്‍കാലത്ത്‌ ശലോമോന്‍രാജാവ്‌ യെരൂ 
ശലേമിനു സമീപം നാശപര്‍വ്ൃതത്തിന്മേലുള്ള 
ഏതാനും ഉന്നതസ്ഥലങ്ങള്‍ പണിതു. ആ പര്‍വ്വ 
തത്തിന്‍െറ തെക്കെ ഭാഗത്തായിരുന്നു ആ ഉന്നത 
സ്ഥലങ്ങള്‍. സീദോന്യര്‍ ആരാധിച്ചിരുന്ന അ 
സ്തോരെത്ത്‌ എന്ന മ്ളേഛദേവതയെ ആരാധി 
ക്കാനാണ്‌ ശലോമോന്‍രാജാവ്‌ ആ സ്ഥലങ്ങളി 
ലൊന്നു നിര്‍മ്മിച്ചത്‌. മോവാബ്യരുടെ മ്ളേഛ 
ദേവതയായ കെമോശിനെ ആരാധിക്കാനും 
ശലോമോന്‍രാജാവ്‌ ഒന്നുണ്ടാക്കി. അമ്മോന്യ 
രുടെ മ്ളേഛദേവനായ മില്‍ക്കോമിനെ ആദരി 








2 രാജാക്കന്മാര്‍ 23:13-29 


സ്ഥലം തകര്‍ത്തതുപോലെതന്നെ യോശീയാവ്‌ 
ആ ആലയങ്ങള്‍ നശിപ്പിച്ചു. 

2യോശീയാവ്‌ ശമര്യയിലെ ഉന്നതസ്ഥലങ്ങ 
ളിലുള്ള എല്ലാ പുരോഹിതന്മാരെയും ആ യാഗ 
പീഠങ്ങളില്‍ വച്ച്‌ വധിച്ചു. യാഗപീഠങ്ങളില്‍ 
വച്ച്‌ അവന്‍ മനുഷ്യാസ്ഥികള്‍ ദഹിപ്പിച്ചു. 
അങ്ങനെ ആ ആരാധനാസ്ഥലങ്ങള്‍ അവന്‍ 
അശുദ്ധമാക്കി. അനന്തരം അയാള്‍ യെരുശലേ 
മിലേക്കു മടങ്ങിപ്പോയി. 


യെഹൂദക്കാര്‍ പെസഹ ആഘോഷിക്കുന്നു 

മിയോശീയാരാജാവ്‌ എല്ലാവര്‍ക്കുമായി ഒരു 
കല്വന നല്‍കി. അവന്‍ പറഞ്ഞു “നിങ്ങളുടെ 
ദൈവമാകുന്ന യഹോവയ്ക്കുവേണ്ടി പെ 
സഹ ആഘോഷിക്കുക അതു ചെയ്യുവാന്‍ കരാ 
റിന്‍െറ പുസ്തകത്തില്‍ എഴുതി വച്ചിരിക്കുന്ന 








ക്കാന്‍ ശലോമോന്‍രാജാവ്‌ ഒരു ഉന്നതസ്ഥഥ 
മുണ്ടാക്കി. എന്നാല്‍ യോശീയാവ്‌ ആ ആരാധ 
നാസ്ഥലങ്ങളെല്പാം നശിപ്പിച്ചു. 4യോശീയാവ്‌ 
എല്ലാ സ്മാരകശിലകളും തകര്‍ക്കുകയും അശേ 
രാതൂണുകള്‍ നശിപ്പിക്കുകയും ചെയ്തു. അന 
ന്തരം അയാള്‍ ആ സ്ഥലങ്ങളിലെല്ലാം മരിച്ചവ 
രുടെ അസ്ഥികള്‍ കൊണ്ടു നിറച്ചു. 

15ബേഥേലിലെ ഉന്നതസ്ഥലങ്ങളും യാഗപീ 
ഠവും യോശീയാവ്‌ തകര്‍ത്തു. നെബാത്തിന്‍െറ 
പുത്രനായ യൊരോബെയാമാണ്‌ ഈ യാഗ 
പീഠം പണിതത്‌. യൊരോബെയാം യിസന്ധ്രായേ 
ലിനെക്കൊണ്ടു പാപം ചെയ്യിച്ചു. യോശീയാവ്‌ 
ആ യാഗപീഠവും ഉന്നതസ്ഥലവും തകര്‍ത്തു. 
യാഗപീഠത്തിനെറെ കല്ലുകള്‍ അവന്‍ കഷണ 
ങ്ങളാക്കി. അനന്തരം അവനത്‌ ഇടിച്ചു പൊടി 
ചു. അശേരാസ്തംഭങ്ങള്‍ അവന്‍ കത്തിച്ചു. 
1യോശീയാവ്‌ തിരിഞ്ഞു നോക്കിയപ്പോള്‍ 
പര്‍വൃതമുകളില്‍ കല്ലറകള്‍ കണ്ടു. അവന്‍ 
ആളെ വിട്ട ആ കല്പറകളില്‍നിന്നും മനുഷ്യ 
രുടെ അസ്ഥികള്‍ എടുത്തു. അനന്തരം അവന്‍ 
അസ്ഥികള്‍ യാഗപീഠത്തില്‍ വച്ചു ദഹിപ്പിച്ചു. 
അങ്ങനെ യോശീയാവ്‌ യാഗപീഠം മലിനപ്പെ 
ടുത്തി. ദൈവപുരുഷന്‍ പ്രഖ്യാപിച്ച യഹോവ 
യുടെ സന്ദേശമനുസരിച്ചായിരുന്നു അതു സംഭ 
വിച്ചത്‌. യൊരോബെയാം യാഗപീഠത്തിനന്‍െറ 
യടുത്തുനിന്നപ്പോഴാണ്‌ ദൈവപുരുഷ൯ ഇക്കാ 
രൃങ്ങള്‍ പറഞ്ഞത്‌. 

അനന്തരം യോശീയാവ്‌ തിരിഞ്ഞു നോക്കിയ 
പ്പോള്‍ ദൈവപുരുഷനന്‍െറ കല്ലറ കണ്ടു. 

17യോശീയാവു ചോദിച്ചു, “എന്താണ്‌ ഞാന്‍ 
കാണുന്ന ഈ സ്മാരകം?” നഗരവാസികള്‍ 
അയാളോടു പറഞ്ഞു, “അത്‌ യെഹുദയില്‍ 
നിന്നും വന്ന ദൈവപുരുഷന്‍േറതാണ്‌. ബേഥേ 
ലിലെ യാഗപീഠത്തിനോട്‌ അങ്ങു ചെയ്ത 
കാര്യങ്ങള്‍ അയാള്‍ മുമ്പു പ്രവചിച്ചിരുന്നു. 
വളരെ പണ്ടാണ്‌ അയാള്‍ ഇക്കാര്യങ്ങള്‍ പറ 
ഞ്ഞത്‌.” 

18യോശീയാവു പറഞ്ഞു, “ദൈവപുരുഷനെ 
ശല്യപ്പെടുത്തരുത്‌. അവന്‍െറ അസ്ഥികള്‍ 
ആരും ഇളക്കരുത്‌.” അതിനാലവര്‍ ദൈവപുരുഷ 
നെറ അസ്ഥികള്‍ അയാളുടെ ശവകുടീരത്തില്‍ 
ത്തന്നെ ഉപേക്ഷിച്ചു. 

19ശമര്യയിലെ നഗരങ്ങളിലുള്ള എല്ലാ ഉന്നത 
സ്ഥലങ്ങളിലെ ആലയങ്ങളും യോശീയാവ്‌ 
നശിപ്പിച്ചു. യിസ്രായേലിലെ രാജാക്കന്മാര്‍ 
പണി കഴിപ്പിച്ചവയായിരുന്നു ആ ആലയ 
ങ്ങള്‍. അത്‌ യഹോവയെ വളരെ കോപിഷ്ഠനാ 
ക്കുകയും ചെയ്തു. ബേഥേലിലെ ആരാധനാ 


























തുപോലെ വേണം.” 

2ന്യായാധിപന്മാര്‍ യിസ്രായേല്‍ ഭരിക്കുന്ന 
കാലത്തിനു ശേഷം ജനങ്ങള്‍ അതു പോലെ 
പെസഹ ആഘോഷിച്ചില്ല. യിസ്രായേലിലോ 
യെഹുദയിലേയോ രാജാക്കന്മാരില്‍ ആരും ആ 
രീതിയില്‍ വിപുലമായി പെസഹ ആഘോഷി 
ചില്ല. 3യോശീയാവിനന്‍െറെ പതിനെട്ടാം ഭരണ 
വര്‍ഷത്തിലാണ്‌ അവര്‍ യെരൂശലേമില്‍ യഹോ 
വയ്ക്ക്‌ പെസഹ ആഘോഷിച്ചത്‌. 24വെളിച്ച 
പ്പാടുകളെയും മന്ത്രവാദികളെയും കുലദേവ 
തമാരെയും വിഗ്രഹങ്ങളെയും യെരൂശലേമിലും 
യെഹൂദയിലും ജനങ്ങള്‍ ആരാധിക്കുന്ന മറ്റെല്ലാ 
ദുര്‍ദേവതകളെയും യോശീയാവ്‌ നശിപ്പിച്ചു. 
പുരോഹിതനായ ഹില്‍ക്കീയാവ്‌ യഹോവ 
യുടെ ആലയത്തില്‍നിന്നും കണ്ടെടുത്ത 
പുസ്തകത്തിലെ നിയമങ്ങള്‍ അനുസരിക്കുന്ന 
തിനുവേണ്ടിയാണ്‌ യോശീയാവ്‌ അങ്ങനെ 
ചെയ്തത്‌. 

2അവിടെ യോശീയാവിനെപ്പോലൊരു രാ 
ജാവ്‌ മുമ്പെങ്ങും ഉണ്ടായിട്ടില്ല. യോശീയാവ്‌ 
തന്‍െറ പൂര്‍ണ്ണമനസ്സോടെയും ആത്മാവോ 
ടെയും കരുത്തോടെയും യഹോവയിങ്കലേക്കു 
തിരിഞ്ഞു. ഒരു രാജാവും യോശീയാവിനെ 
പ്പോലെ മോശെയുടെ നിയമം അനുസരിച്ചില്ല. 
അക്കാലത്തിനുശേഷം യോശീയാവിനെപ്പോ 
ലെ മറ്റൊരു രാജാവും അവിടെ ഉണ്ടായിട്ടില്ല. 

26എന്നാല്‍ യെഹുദയ്ക്കൂ നേരെയുള്ള യഹോ 
വയുടെ കോപം അപ്പോഴും ശമിച്ചില്ല. മനശ്ശെ 
യൂടെ പ്രവൃത്തികള്‍ മൂലമാണ്‌ യഹോവ 
അപ്പോഴും അവരോടു കോപം പ്രകടിപ്പിച്ചത്‌. 
27യഹോവ പറഞ്ഞു, “യിസ്രായേലിനെ ഞാന്‍ 
അവരുടെ ദേശത്തുനിന്നും എടുത്തു. യെഹൂദ 
യോടും ഞാ൯ അതു തന്നെ ചെയ്യും. യെഹൂ 
ദയെ ഞാനെന്‍റെ കണ്‍ വെട്ുത്തുനിന്നും 
നീക്കും. യെരൂശലേമിനെ ഞാന്‍ സ്വീകരിക്ക 
യില്ല. അതെ, ആ നഗരത്തെ ഞാന്‍ തെരഞ്ഞെ 
ടുത്തെങ്കിലും അതിലെ ആലയത്തെ ഞാന്‍ 
തകര്‍ക്കും. “എന്‍െറ നാമം അവിടെയുണ്ടാകും” 
എന്ന്‌ ഞാന്‍ പറഞ്ഞത്‌ ആ സ്ഥലത്തെപ്പറ്റി 
യാണ്‌.” 

28യോശീയാവിനന്‍െറ മറ്റെല്ലാ പ്രവൃത്തികളും 
“യെഹൂദയിലെ രാജാക്കന്മാരുടെ ചരിത്രം” എന്ന 
ഗ്രന്ഥത്തിലൂണ്ട്‌. 














യോശീയാവിന്‍െറ മരണം 
23യോശീയാവിന്‍െറ കാലത്ത്‌ ഈജിപ്തി 
ലെ രാജാവായ ഫറവോന്‍-നെഖോ യൂഹ്രട്ടീ 
സുനദിക്കരയില്‍ അശ്ലൂരിനോടു യുദ്ധത്തിനു 


2 രാജാക്കന്മാര്‍ 23:30-24:13 


പുറപ്പെട്ടു. യോശീയാരാജാവ്‌ ഫറവോന്‍- 
നെഖോയോടു യുദ്ധത്തിനുപോയി. എന്നാല്‍ 
മെഗിദ്ദോവില്‍ വച്ച്‌ ഫറവോന്‍-നെഖോ, യോ 
ശീയാവിനെ കാണുകയും അയാളെ വധിക്കുക 
യും ചെയ്തു. 3ിമരിച്ച യോശീയാവിനെ അയാ 
ളുടെ ദാസന്മാര്‍ ഒരു തേരില്‍ കയറ്റി മെഗിദ്ദോ 
വില്‍നിന്നും യെരൂശലേമിലേക്കു കൊണ്ടു 
പോയി. അവര്‍ യോശീയാവിനെ അവന്‍െറ 
സ്വന്തം കല്ലറയില്‍ അടക്കി. 

അനന്തരം ജനങ്ങള്‍ യോശീയാവിനന്‍െറ പുത്ര 


406 


ഖദ്നേസരിനെതിരാകുകയും അയാളുടെ ഭര 
ണത്തില്‍നിന്നും വിഘടിച്ചു പോവുകയും 
ചെയ്തു. 2യെഹോയാക്കീമിനെതിരെ യുദ്ധം 
ചെയ്യാന്‍ യഹോവ ബാബിലോണ്‍കാരുടെയും 
അരാമ്യരുടെയും മോവാബ്യരുടെയും അമ്മോ 
നൃരുടെയും സംഘത്തെ അയച്ചു. യെഹൂദയെ 
നശിപ്പിക്കാനാണ്‌ യഹോവ അവരെ അയച്ചത്‌. 
യഹോവ പറഞ്ഞതു പോലെ തന്നെയാണ്‌ 
അതു സംഭവിച്ചത്‌. തന്‍െറ ദാസന്മാരായ പ്രവ 
ചകന്മാരിലൂടെയാണ്‌ യഹോവ അതു പറ 














നായ യെഹോവാഹാസിനെ അഭിഷേകം ചെ 
യ്ത്‌ പുതിയ രാജാവാക്കി. 


യെഹോവാഹാസ്‌ പുതിയ രാജാവാകുന്നു 

31രാജാവാകുമ്പോള്‍ യെഹോവാഹാസിന്‌ 
ഇരുപത്തി മൂന്നു വയസ്സായിരുന്നു. അയാള്‍ 
യെരുശലേമില്‍ മൂന്നു മാസം ഭരണം നടത്തി. 
ലിബ്നയിലെ യിരെമ്യാവിന്‍െറ പുത്രിയായ 
ഹമൂതല്‍ ആയിരുന്നു അയാളുടെ അമ്മ. 3യ 
ഹോവയുടെ ദൃഷ്ടിയില്‍ തിന്മയായ കാര്യങ്ങ 
ഓണ്‍ യെഹോവാഹാസ്‌ ചെയ്തത്‌, തന്‍െറ 
പൂര്‍വ്വികരുടെ പ്രവൃത്തികള്‍ തന്നെയാണ്‌ യെ 
ഹോവാഹാസ്‌ ചെയ്തത്‌. 

3ഫറവോന്‍- നെഖോഹമാത്തിലെ രിബ്ള 
യില്‍വച്ച്‌ യെഹോവാഹാസിനെ പിടികൂടി. 
അതിനാല്‍ യെഹോവാഹാസിന്‌ യെരൂശലേ 
മില്‍ ഭരണം നടത്താനായില്ല. ഫറവോന്‍- 
നെബോ യെഹുദയ്ക്കു ഏഴായിരത്തഞ്ഞുറു 
പൌണ്ട്‌ വെള്ളിയും എഴുപത്തഞ്ചു പരണ്ട സ്വര്‍ 

വും കല്പം ചുമത്തി. 

34ഫറവോന്‍-നെഖോ യോശീയാവിനന്‍െറ പു 
ത്രനായ എല്യാക്കീമിനെ പൂതിയ രാജാവാക്കി. 
എല്യാക്കീം തന്‍െറ പിതാവായ യോശീയാവി 
നെറ സ്ഥാനം ഏറ്റെടുത്തു. ഫഹറവോന്‍-നെഖോ 
എല്യാക്കീമിനന്‍െറെ പേര്‍ യെഹോയാക്കീം എന്നാ 
ക്കിമാറ്റി. യെഹോവാഹാസിനെ ഫറവോന്‍- 
നെഖോ ഈജിപ്തിലേക്കു കൊണ്ടുപോകു 
കയും ചെയ്തു. യെഹോവാഹാസ്‌ ഈജിപ്‌ 
തില്‍ വച്ചു മരണമടഞ്ഞു. 35യെഹോയാക്കീം 
ഫറവോന്‍ സ്വര്‍ണ്ണവും വെള്ളിയും നല്‍കി. 
എന്നാല്‍ യെഹോയാക്കീം സാധാരണ ജനങ്ങ 
ളില്‍നിന്നും നികുതി പിരിച്ച്‌ ആ പണമാണ്‌ 
ഫറവോന്‍-നെഖോയ്ക്കു കൊടുക്കാന്‍ ഉപയോ 
ഗിച്ചത്‌. അതിനാല്‍ ഓരോ വൃക്തിയും തന്‍െറ 
വീതം വെള്ളിയും സ്വര്‍ണ്ണവും നല്‍കി. യെ 
ഹോയാക്കീംരാജാവ്‌ ആ ധനം ഫറവോന്‍- 
നെഖോയ്ക്കു നല്‍കുകയും ചെയ്തു. 

36രാജാവായപ്പോള്‍ യെഹോയാക്കീമിന്‌ ഇരു 
പത്തഞ്ചു വയസ്സായിരുന്നു. അയാള്‍ യെരൂശ 
ലേമില്‍ പതിനൊന്നു വര്‍ഷം ഭരണം നടത്തി. 
രൂമയിലെ പെദായാവിനന്‍െെറ പുത്രിയായ സെ 
ബീദാ ആയിരുന്നു അയാളുടെ അമ്മ. 37യഹോ 
വയുടെ ദൃഷ്ടിയില്‍ തിന്മയായ കാര്യങ്ങളാണ്‌ 
യെഹോയാക്കീം ചെയ്തത്‌. തന്‍െറ പൂര്‍വ്വികര്‍ 
ചെയ്ത എല്ലാ കാര്യങ്ങളും യെഹോയാക്കീമും 
ചെയ്തു. 





























നെബൂഖദ്നേസര്‍രാജാവ്‌ യെഹൂദയിലേക്കു 
വരുന്നു 
യെഹോയാക്കീമിന്‍െറ കാലത്ത്‌ ബാബി 
24 ലോണിലെ രാജാവായ നെബൂഖദ്നേ 
സര്‍ യെഹൂദാരാജ്യത്തേക്കു വന്നു. യെഹോ 
യാക്കീം മൂന്നു വര്‍ഷം നെബൂഖദ്നേസരിനെ 
സേവിച്ചു. അനന്തരം യെഹോയാക്കീം നെബൂ 


ഞ്ഞത്‌. 

3യെഹൂദയ്ക്കു അങ്ങനെയൊക്കെ സംഭവിക്ക 
ട്ടേയെന്ന്‌ യഹോവ കല്ലിച്ചു. അങ്ങനെ അവന്‍ 
അവരെ തന്‍െറ കണ്‍വെട്ടത്തുനിന്നും നീക്കാ 
നാവും. മനശ്ശേയുടെ എല്ലാ പാപപ്രവൃത്തി 
കളും കാരണമാണ്‌ അവനതു ചെയ്തത്‌. മന 
ഒ അനേകം നിഷ്കളങ്കരെ വധിച്ചതിനാലാ 
ണ്‌ യഹോവ ഇതു ചെയ്തത്‌. മനശ്ശെ യെരൂശ 
ലേമില്‍ അവരുടെ രക്തം നിറച്ചു. യഹോവ 
ആ പാപങ്ങള്‍ പൊറുക്കുകയുമില്ല. ടയെഹോ 
യാക്കീമിന്‍െറ മറ്റു പ്രവൃത്തികള്‍ എല്ലാം “യെ 
ഹൂദാരാജാക്കന്മാരുടെ ചരിത്രം” എന്ന ഗ്രന്ഥ 
ത്തില്‍ എഴുതിയിട്ടുണ്ട്‌. യെഹോയാക്കീം മരണ 
മടയുകയും തന്‍െറ പൂര്‍വ്വികരോടൊപ്പം സംസ്‌ 
കരിക്കപ്പെടുകയും ചെയ്തു. യെഹോയാക്കീ 
മിനു ശേഷം അയാളുടെ പുത്രന്‍ യെഹോയാ 
ഖീന്‍ പൂതിയ രാജാവായി 

ഈജിപ്തിലെ അരുവി മുതല്‍ യൂഹ്രട്ടീസു 
നദിവരെയുള്ള ഭൂമി മുഴുവനും ബാബിലോണി 
ലെ രാജാവ്‌ പിടിച്ചെടുത്തു. ഈ പ്രദേശം 
മുമ്പ്‌ ഈജിപ്തിന്‍റെ നിയന്ത്രണത്തിലായി 
രുന്നു. അതിനാല്‍ ഈജിപ്തുരാജാവ്‌ പിന്നീ 
ടൊരിക്കലും തന്‍െറ ദേശം വിട്ടുപോയില്ല. 











നെബൂഖദ്നേസര്‍ യെരുശലേം 
പിടിച്ചെടുക്കുന്നു 

&രണമാരംഭിച്ചപ്പോള്‍ യെഹോയാഖീന്‍ 
പതിനെട്ടു വയസ്സായിരുന്നു. അയാള്‍ യെരൂശ 
ലേമില്‍ മൂന്നുമാസം ഭരണം നടത്തി. യെരൂശലേ 
മിലെ എല്‍നാഥാനന്‍െറ പുത്രിയായ നെഹുഷ്ഠാ 
ആയിരുന്നു അയാളുടെ അമ്മ. 9തിന്മയെന്ന്‌ 
യഹോവ പറഞ്ഞ കാര്യങ്ങള്‍ യെഹോയാഖീ൯ 
ചെയ്തു. തന്‍െറ പിതാവിന്‍െറ അതേ പ്രവൃ 
ത്തികളാണ്‌ അയാള്‍ ചെയ്തത്‌. 

10അക്കാലത്ത്‌ ബാബിലോണിലെ രാജാവായ 
നെബുഖദ്നേസരിനന്‍െറ ഉദ്യോഗസ്ഥന്മാര്‍ യെ 
രൂശലേമിലേക്കു വന്ന്‌ അതിനെ വലയം ചെ 
യ്തു. 1അനന്തരം ബാബിലോണിലെ രാജാ 
വായ നെബുഖദ്നേസര്‍ യെരൂശലേമിലേക്കു 
വന്നു. 2യെഹൂദയിലെ രാജാവായ യെഹോയാ 
ഖീ൯ ബാബിലോണിലെ രാജാവിനെ കാ 
ണാന്‍ ഇറങ്ങിച്ചെന്നു. യെഹോയാഖീന്‍െറ 
അമ്മ, അയാളുടെ ഉദ്യോഗസ്ഥന്മാര്‍, നേതാ 
ക്കള്‍, എന്നിവരും അയാളോടൊപ്പമുണ്ടായി 
രുന്നു. അപ്പോള്‍ ബാബിലോണിലെ രാജാവ്‌ 
യെഹോയാഖീനെ പിടികൂടി. അത്‌ നെബൂഖദ്‌ 
നേസരിന്‍െറെ എട്ടാം ഭരണവര്‍ഷത്തിലായി 
രുന്നു. 

13നെ ബൂഖദ്‌ നേസര്‍ യെരുശലേമിലെ, 
യഹോവയുടെ ആലയത്തിലെ ഖജനാവിലും 
രാജകൊട്ടാരത്തിലെ ഖജനാവിലുമുള്ള എല്ലാ 
സമ്പത്തും എടുത്തു കൊണ്ടുപോയി. യിസ്രാ 
യേല്‍രാജാവായിരുന്ന ശലോമോന്‍ യഹോവ 
യുടെ ആലയത്തില്‍ വച്ചിരുന്ന എല്ലാ സ്വര്‍ണ്ണ 

















407 


പ്പാത്രങ്ങളും നെബൂഖദ്നേസര്‍ തകര്‍ത്തു. 
യഹോവ പറഞ്ഞതുപോലെയാണ്‌ അതു സംഭ 
വിച്ചത്‌. 

14എല്ലാ യെരുശലേംകാരെയും നെബൂഖദ്നേ 
സര്‍ പിടികൂടി. എല്ലാ നേതാക്കളെയും ധനിക 
രെയും അയാള്‍ പിടിച്ചു. പതിനായിരം പേരെ 
അയാള്‍ തടവുകാരായി പിടിച്ചു. എല്ലാ വിദ 
ഗ്ദ പണിക്കാരെയും ശില്ലികളെയും നെബൂഖ 
ദ്നേസര്‍ കൊണ്ടുപോയി. സാധാരണ ജനങ്ങ 
ള്‍ക്കിടയിലെ ഏറ്റവും ദരിദ്രര്‍ ഒഴികെ ആരും 
അവശേഷിച്ചില്ല. 1“യെഹോയാഖീനെ നെബൂ 
ഖദ്നേസര്‍ തടവുകാരനായി ബാബിലോ 





2 രാജാക്കന്മാര്‍ 24:14-25:17 


മായപ്പോള്‍ നാട്ടുകാര്‍ക്ക്‌ ഭക്ഷണമേ ഇല്ലാ 
തായി. 

4്നെബൂഖദ്നേസരിന്‍െറ സൈന്യം അവസാ 
നം നഗരഭിത്തി തകര്‍ത്ത്‌ അകത്തു കടന്നു. 
ആ രാത്രിയില്‍ സിദെക്കീയാരാജാവും അയാ 
ളുടെ ഭടന്മാരും ഓടിപ്പോയി. ഇരട്ട ഭിത്തികളി 
ലൂടെയുള്ള രഹസ്യകവാടത്തിലൂടെയാണ്‌ 
അവര്‍ രക്ഷപ്പെട്ടത്‌. അത്‌ രാജാവിന്‍െറ ഉദ്യാന 
ത്തിന്‌ അടുത്തായിരുന്നു. ശത്രുഭടന്മാര്‍ നഗര 
ത്തിനു ചുറ്റിലും ഉണ്ടായിരുന്നുവെങ്കിലും സി 
ദെക്കീയാവും അയാളുടെ ഭടന്മാരും മരുഭൂമിയി 
ലേക്കുള്ള വഴിയിലൂടെ രക്ഷപ്പെട്ടു. ബാബി 





ണിലേക്കു കൊണ്ടുപോയി. രാജാവിന്‍െറ 
അമ്മ, ഭാര്യമാര്‍, ഉദ്യോഗസ്ഥന്മാര്‍, ദേശത്തെ 
മു൯നിരക്കാര്‍ എന്നിവരെയെല്ലാം നെബൂഖദ്‌ 
നേസര്‍ കൊണ്ടുപോയി. യെരൂശലേമില്‍ 
നിന്നും ബാബിലോണിലേക്കു തടവുകാരായാ 
ണ്‌ നെബുഖദ്നേസര്‍ അവരെ കൊണ്ടുപോ 
യത്‌. 16ഏഴായിരം പട്ടാളക്കാരുണ്ടായിരുന്നു. അ 
വരെയും ആയിരം വിദഗ്ദതൊഴിലാളിക 
ളെയും ശില്ലികളെയും കൂടി നെബുഖദ്നേസര്‍ 
കൊണ്ടുപോയി. അവരെല്ലാം യുദ്ധസജ്ജരായ, 
പരിശീലിക്കപ്പെട്ട ഭടന്മാരായിരുന്നു. ബാബി 
ലോണിലെ രാജാവ്‌ അവരെ ബാബിലോണി 
ലേക്കു തടവുകാരായി കൊണ്ടുപോയി. 








സിദെക്കീയാരാജാവ്‌ 
17ബാബിലോണ്‍ രാജാവ്‌, യെഹോയാ 
ഖീന്‍െറ ഇളയപ്പനായ മത്ഥന്യാവിനെ പുതിയ 
രാജാവാക്കി. അയാള്‍ അവന്‍െറ പേര്‍ സിദെ 
ക്കീയാവ്‌ എന്നാക്കി മാറ്റി. 18ഭരണമാരംഭിച്ച 
പ്പോള്‍ സിദെക്കീയാവിന്‌ ഇരുപത്തൊന്നു വയ 





ലോണ്‍ സൈന്യം സിദെക്കീയാരാജാവിനെ 
പിന്തുടരുകയും അയാളെ യെരീഹോവില്‍ വച്ച്‌ 
പിടികൂടുകയും ചെയ്തു. സിദെക്കീയാവിന്‍െറ 
ഭടന്മാരെല്ലാം അയാളെ ഉപേക്ഷിച്ച്‌ ഓടി 
പ്പോയി. ബാബലോണ്‍കാര്‍ സിദെക്കീയാ 
രാജാവിനെ രിബ്ളയില്‍ ബാബിലോണ്‍ രാജാ 
വിനന്‍െറ അടുത്തേക്കു കൊണ്ടു പോയി. സിദെ 
ക്കീയാവിനെ ശിക്ഷിക്കാന്‍ ബാബിലോണ്‍കാര്‍ 
നിശ്ചയിച്ചു. 7സിദെക്കീയാവിന്‍൯ന്‍െറ പുത്ര 
ന്മാരെ അയാളുടെ മുമ്പില്‍ വച്ച്‌ അവര്‍ വധി 
ചു. അനന്തരം അവര്‍ സിദെക്കീയാവിന്‍െറ 
കണ്ണ കള്‍ പൊട്ടിച്ചു. അവര്‍ അവനെ ചങ്ങല 
യ്ക്കിട്ട്‌ ബാബിലോണിലേക്കു കൊണ്ടു 
പോയി. 





യെരൂശലേം നശിപ്പിക്കപ്പെട്ടു 
8നെബൂഖദ്നേസരിനന്‍െറ പത്തൊമ്പതാം ഭര 
ണവര്‍ഷത്തിലെ അഞ്ചാം മാസത്തിന്‍െറ ഏഴാം 
ദിവസം നെബുഖദ്നേസരിന്‍െറ സേനാനായ 
കനായ നെബൂസരദാന്‍ യെരൂശലേമിലേക്കു 








സ്റ്റായിരുന്നു. അയാള്‍ യെരൂശലേമില്‍ പതി 
നൊന്നു വര്‍ഷം ഭരണം നടത്തി. ലിബ്നയിലെ 
യിരെമ്യാവിന്‍െറ പുത്രിയായ ഹമൂതല്‍ ആയി 
രുന്നു അയാളുടെ അമ്മ. 9യഹോവയുടെ ദൃഷ്ടി 
യില്‍ തിന്മയായ കാര്യങ്ങള്‍ സിദെക്കീയാവ്‌ 
ചെയ്തു. യെഹോയാഖീന്‍ ചെയ്ത അതേ കാ 
ര്യങ്ങള്‍ സിദെക്കീയാവ്‌ ചെയ്തു. 2യഹോ 
വയെ രൂശലേമിനോടും യെഹുദയോടും വളരെ 
കോപിക്കുകയും അവരെ അവന്‍ ദൂരേക്കെറിയു 
കയും ചെയ്തു. 





നെബൂഖദ്നേസര്‍, സിദെക്കീയാവിന്‍െറ 
ഭരണം അവസാനിപ്പിക്കുന്നു 

സിദെക്കീയാവ്‌ ബാബിലോണിലെ രാജാ 
വിനെ എതിര്‍ക്കുകയും അദ്ദേഹത്തെ അനുസ 

രിക്കാന്‍ കൂട്ടാക്കാതിരിക്കുകയും ചെയ്തു. 
അതിനാല്‍ ബാബിലോണിലെ രാജാ 
2 വായ നെബുഖദ്നേസര്‍ സൈന്യസ 
മേതം യെരുശലേമിനെതിരെ യുദ്ധത്തിനു 
വന്നു. സിദെക്കീയാവിന്‍െറ ഒന്‍പതാം ഭരണ 
വര്‍ഷത്തിലെ പത്താം മാസത്തിലെ പത്താം 
തീയതിയാണ്‌ അങ്ങനെ സംഭവിച്ചത്‌. ജനങ്ങള്‍ 
നഗരത്തിലേക്കും പുറത്തേക്കും പോകുന്നതു തട 
യാന്‍ നെബൂഖദ്നേസര്‍ സൈന്യത്തെ നഗര 
ത്തിനു ചുറ്റും നിര്‍ത്തി. അനന്തരം അയാള്‍ 
നഗരത്തിനു ചുറ്റും ചെളികൊണ്ട്‌ ഒരു ഭിത്തി 
കെട്ടി. യെഹൂദാരാജാവെന്ന നിലയില്‍ സിദെ 
ക്ടീയാവിന്‍റെറ പതിനൊന്നാം ഭരണവര്‍ഷം 
വരെ നെബൂഖദ്നേസര്‍ കാത്തിരുന്നു. നഗര 
ത്തില്‍ ക്ഷാമം കൂടുതല്‍ രൂക്ഷമായിക്കൊണ്ടി 
രുന്നു. നാലാം മാസത്തിന്‍െറ ഒമ്പതാം ദിവസ 





വന്നു. “നെബൂസരദാ൯ യഹോവയുടെ ആല 
യം, രാജകൊട്ടാരം, യെരൂശലേമിലെ ഭവനങ്ങള്‍ 
എന്നിവ അഗ്നിക്കിരയാക്കി. ഏറ്റവും വലിയ 
ഭവനങ്ങള്‍ പോലും അയാള്‍ നശിപ്പിച്ചു. 
10അനന്തരം നെബൂസരദാനോടൊപ്പമുണ്ടാ 
യിരുന്ന ബാബിലോണിലെ സേന യെരുശലേ 
മിന്‍റെ നഗരഭിത്തി തകര്‍ത്തു. 1നഗരത്തില്‍ 
ഇനിയും അവശേഷിച്ചവരെയെല്ലാം നെബൂസ 
രദാ൯ പിടികൂടി. കീഴടങ്ങാന്‍ ശ്രമിച്ചവരൂള്‍ 
ടെ എല്ലാവരെയും നെബുസരദാന്‍ തടവു 
കാരായി പിടിച്ചു. 12നാട്ടുകാരില്‍ ഏറ്റവും ദരി 
ദ്രരെ മാത്രമെ അയാള്‍ വിട്ടിരുന്നുള്ളു. മുന്തി 
രിയും മറ്റു ധാന്യങ്ങളും വളര്‍ത്താനാണ്‌ 
അയാള്‍ അവരെ വിട്ടയച്ചത്‌. 
യഹോവയുടെ ആലയത്തിലെ എല്ലാ വെ 
കലസാമഗ്രികളും ബാബിലോണിലെ ഭടന്മാര്‍ 
കഷണങ്ങളാക്കി. വെങ്കലസ്തംഭങ്ങള്‍, വെങ്കല 
പീഠങ്ങള്‍, വലിയ വെങ്കലത്തൊട്ടി എന്നിവ 
അവര്‍ തകര്‍ത്തു. അനന്തരം ആ വെങ്കലം മുഴു 
വനും അവര്‍ ബാബിലോണിലേക്കു കൊണ്ടു 
പോയി. കലങ്ങള്‍, കോരികള്‍, വിളക്കുകത്തി 
ക്കുവാനുള്ള ഉപകരണങ്ങള്‍, തവികള്‍, യഹോ 
വയുടെ ആലയത്തില്‍ ഉപയോഗിച്ചിരുന്ന 
എലാ വെങ്കലപ്പാത്രങ്ങളും ബാബിലോണ്‍കാര്‍ 
കൊണ്ടുപോയി. 15തീക്കലശങ്ങളും പാത്രങ്ങളും 
എല്ലാം നെബുസരദാ൯ന്‍ കൊണ്ടുപോയി. 
സ്വര്‍ണ്ണം കൊണ്ടുണ്ടാക്കിയ എല്ലാ സാധനങ്ങ 
ളും അയാള്‍ സ്വര്‍ണ്ണത്തിനു വേണ്ടി എടുത്തു. 
വെള്ളിക്കുവേണ്ടി എല്ലാ വെള്ളി സാധനങ്ങളും 
എടുത്തു. 
16-17അ ങ്ങനെ നെബൂസരദാ൯ 
സാധനങ്ങള്‍ എല്ലാം എടുത്തു: 























ഈ 


2 രാജാക്കന്മാര്‍ 25:18-30 


രണ്ട്‌ ഓട്ടു സ്തംഭങ്ങള്‍ (ഓരോ സ്തംഭ 
ത്തിനും ഇരുപത്തേഴടി ഉയരം. സ്തംഭങ്ങ 
ളുടെ മകുടങ്ങള്‍ക്ക്‌ നാലരയടി ഉയരം. 
അവ വെങ്കലത്തില്‍ ഉണ്ടാക്കിയവയും 
വലയും മാതള നാരങ്ങയും കൊത്തി 
വയ്ക്കപ്പെട്ടവയുമായിരുന്നു. എല്ലാ സ്തം 
ഭത്തിനും ഒരേ ചിത്രപ്പണിയാണുള്ളത്‌.), 
വലിയ ഓട്ടു തൊട്ടി, യഹോവയുടെ 
ആലയത്തിലേക്കു ശലോമോന്‍ ഉണ്ടാക്കി 
വച്ച പീഠങ്ങള്‍. ഇവയിലെ വെങ്കലം തൂക്ക 
മുള്ളവയായിരുന്നു. 

















ഈ സാധനങ്ങളുടെ ഓട്‌ അളക്കാനാവുന്ന 
തിലും ഭാരമേറിയവയായിരുന്നു. 


യെഹൂദക്കാര്‍ തടവുകാരായി 
പിടിക്കപ്പെടുന്നു 
18ആലയത്തില്‍നിന്നും നെബൂസരദാന്‍ 


408 


23നെഥന്യാവിന്‍൯ന്‍െറ പുത്രനായ യിശ്മാ 
യേല്‍, കാരേഹിനന്‍െറെ പുത്രനായ യോഹാനാന്‍, 
നെതോഫാത്യനായ ത൯ഹുമെത്തിന്‍െറ പുത്ര 
നായ സെരായ്യാവ്‌, മാഖാത്യനന്‍െറ പുത്രനായ 
യാസന്യാവും ആയിരുന്നു പടനായകന്മാര്‍. 
ബാബിലോണ്‍രാജാവ്‌ ഗെദല്യാവിനെ ഗവര്‍ 
ണ്ണറാക്കിയ കാര്യം ഈ പടനായകരും അവരുടെ 
യാളുകളും കേട്ടു. അതിനാലവര്‍ ഗെദല്യാ 
വിനെ കാണാന്‍ മിസ്പയിലേക്കു പോയി. 
24ഈ ഉദ്യോഗസ്ഥന്മാര്‍ക്കും അവരുടെയാളുകള്‍ 
ക്കും ഗെദല്യാവ്‌ വാഗ്ദാനങ്ങള്‍ നല്‍കി. ഗെദ 
ല്യാവ്‌ അവരോടു പറഞ്ഞു, “ബാബിലോ 
ണിലെ ഉദ്യോഗസ്ഥന്മാരെ ഭയപ്പെടരുത്‌. ഇവി 
ടെ തങ്ങി ബാബിലോണ്‍രാജാവിനെ ശുശ്രൂ 
ഷിക്കുക. അപ്പോള്‍ നിങ്ങള്‍ക്ക്‌ എല്ലാം നേരെ 
യാകും.” 

25എലീശയുടെ പുത്രനായ നെഥന്യാവിനന്‍െറ 
പുത്രനായ യിശ്മായേല്‍രാജവംശത്തില്‍പ്പെട്ട 














മഹാപുരോഹിതനായ സെരായാവ്‌, 
രണ്ടാം പുരോഹിതനായ സെഫന്യാവ്‌, 
കവാടത്തിലെ മൂന്നു പാറാവുകാര്‍ എന്നി 
വരെ പിടികൂടി. നഗരത്തിൽനിന്നും 
നെബൂസരദാ൯ സൈന്യത്തിന്‍െറ ചുമത 
ലക്കാരനായ ഒരുദ്യോഗസ്ഥന്‍, രാജാവി 
ന്‍െറ ഉപദേശകരില്‍ അപ്പോഴും നഗര 
ത്തിലുണ്ടായിരുന്ന അഞ്ചുപേര്‍, സാധാ 
രണ ജനങ്ങളുടെ കണക്കെടുപ്പിനെറയും 
പട്ടാളക്കാരുടെ നിയമനത്തിന്‍െറയും ചുമ 
തലക്കാരനായിരുന്ന സൈന്യാധിപന്‍െറ 
ഒരു പ്രധാന കാരൃദര്‍ശി, യാദൃച്ഛിക 
മായി അപ്പോള്‍ നഗരത്തിലുണ്ടായിരുന്ന 
അറുപതു പേര്‍ എന്നിവരെയും അദ്ദേഹം 
പിടികൂടി. 
20-24അനന്തരം നെബൂസരദാ൯ന്‍ ഇവരെയെ 
ല്ലാം ഹമാത്ത്പ്രദേശത്ത്‌ രിബ്ളയില്‍ ബാബി 
ലോണ്‍രാജാവിന്‍െറയടുത്തേക്കു കൊണ്ടു 
പോയി. ബാബിലോണ്‍രാജാവ്‌ അവരെ അവി 
ടെവച്ച്‌ വധിച്ചു. യെഹൂദക്കാര്‍ അവരുടെ ദേശ 
ത്തു നിന്നും തടവുകാരായി ദൂരേക്കു കൊണ്ടു 
പോകപ്പെടുകയും ചെയ്തു. 























ഗെദല്യാവ്‌, യെഹൂദയിലെ ഗവര്‍ണര്‍ 

മാബാബിലോണിലെ രാജാവായ നെബൂഖ 
ദ്നേസര്‍ ഏതാനും പേരെ യെഹുദയില്‍ വിട്ടി 
രുന്നു. ശാഫാനന്‍െറ പുത്രനായ അഹീക്കാമിന്‍െറ 
പുത്രനായ ഗെദല്യാവ്‌ എന്നൊരാള്‍ അക്കൂട്ട 
ത്തിലൂണ്ടായിരുന്നു. നെബുഖദ്നേസര്‍ ഗെദ 
ല്യാവിനെ യെഹൂദയിലെ ജനങ്ങളുടെ ഗവര്‍ 
ണ്ണറാക്കി. 








വനായിരുന്നു. ഏഴാം മാസത്തില്‍ യിശ്മാ 
യേലും മറ്റ്‌ പത്തുപേരും ഗെദല്യാവിനെ ആക്ര 
മിക്കുകയും ഗെദല്യാവിനോടൊപച്പം മിസ്പയി 
ലൂണ്ടായിരുന്ന എല്ലാ യെഹുദരെയും ബാബി 
ലോണ്‍കാരെയും വധിക്കുകയും ചെയ്തു. 26അ 
പ്പോള്‍ സൈനികോദ്യോഗസ്ഥന്മാരും എല്ലാ 
ജനങ്ങളും ഈജിപ്തിലേക്കു ഓടിപ്പോയി. ഏറ്റ 
വും ചെറിയവന്‍ മൂതല്‍ ഏറ്റവും വലിയവന്‍ 
വരെ ബാബിലോണ്‍കാരെ ഭയന്ന്‌ ഓടി 
പ്പോയി. 

മ7പിന്നീട, എവീല്‍-മെരോദക്‌ ബാബിലോ 
ണിലെ രാജാവായി. അയാള്‍ യെഹൂദയിലെ 
രാജാവായ യെഹോയാഖീനെ തടവറയില്‍ 
നിന്നും വിട്ടയച്ചു. യെഹോയാഖീ൯ പിടിക്ക 
പ്പെട്ടതിനെറ മുപ്പത്തേഴാം വര്‍ഷമായിരുന്നു 
അങ്ങനെ സംഭവിച്ചത്‌. എവീല്‍-മെരോദക്‌ ഭര 
ണമാരംഭിച്ച തിന്‍െറെ പന്ത്രണ്ടാം മാസം ഇരുപ 
ത്തേഴാം തീയതിയായിരുന്നു അത്‌. 28എവീല്‍- 
മെരോദക്‌ യെഹോയാഖീനോട്‌ ദയകാട്ടി. ബാ 
ബിലോണില്‍ തന്നോടൊപ്പമുള്ള മറ്റു രാജാക്ക 
ന്മാരെക്കാള്‍ പ്രധാനപ്പെട്ട ഒരു ഇരിപ്പിടമാണ 
യാള്‍ യെഹോയാഖീനു നല്‍കിയത്‌. 2 യെ 
ഹോയാഖീന്‍ തടവറയിലെ വസ്ത്രങ്ങള്‍ ധരി 
ക്കണമെന്ന നിബന്ധന എവീല്‍-മെരോദക്‌ നിര്‍ 
ത്തി. തന്‍െറ ബാക്കി ജീവിതകാലം മുഴുവനും 
എവീല്‍-മെരോദക്കിനോടൊപ്പം അയാളുടെ 
മേശയിലിരുന്നാണ്‌ യെഹോയാഖീന്‍ ആഹാരം 
കഴിച്ചത്‌, അങ്ങനെ എവീല്‍-മെരോദക്‌ 
രാജാവ്‌ യെഹോയാഖിന്‌ അയാളുടെ 
ശേഷിച്ച ജീവിതകാലം മുഴുവനും ഭക്ഷണം 
നല്‍കി. 
































409 


1 ദിനവൃത്താന്തം 


ആദാം മുതല്‍ നോഹ വരെയുള്ള 
കുടുംബചരിത്രം 
1 ഏനോശ്‌, കേനാന്‍, മഹല 
ലേല്‍, യാരേദ്‌, ഹനോക്‌, മെഥുശേലഹ്‌, 
ലാമെക്‌, നോഹ. ദ്ശേം,ഹാം ,യാഫെത്ത്‌ 
എന്നിവരായിരുന്നു നോഹയുടെ പുത്രന്മാര്‍. 





യാഫെത്തിന്‍െറ പിന്‍ഗാമികള്‍ 
ടഗോമെര്‍, മാഗോഗ്‌, മാദായി, യാവാന്‍, 
തൂബാല്‍, മേശെക്‌, തീരാസ്‌ എന്നിവരായിരുന്നു 
യാഫെത്തിന്‍െറ പുത്രന്മാര്‍. അശ്കേനസ്‌, 
രീഫത്ത്‌, തോഗര്‍മ്മാ എന്നിവര്‍ ഗോമെരിന്‍െറ 
പുത്രന്മാര്‍. "എലീശാ, തര്‍ശീശ്‌, കിത്തീം, രോദാ 

നീം എന്നിവര്‍ യാവാന്‍െറ പുത്രന്മാര്‍. 





ഹാമിന്‍െറ പിന്‍ഗാമികള്‍ 

&കൂള്‍, മിസ്രയീം, പൂത്ത്‌, കനാന്‍ എന്നിവരാ 
യിരുന്നു ഹാമിന്‍െറ പുത്രന്മാര്‍. “സെബാ, 
ഹവീലാ, സബ്താ, രമാ, സബെഖാ എന്നിവര്‍ 
കൂശിന്‍െറ പുത്രന്മാര്‍. ശെബാ, ദെദാ൯ എന്നി 
വരായിരുന്നു രമയുടെ പുത്രന്മാര്‍. 

10കൂശിന്‍െറ ഒരു പിന്‍ഗാമിയായ നിമ്രോദ്‌ 
ലോകത്തിലെ ഏറ്റവും ശക്തനും ധൈര്യശാലി 
യുമായ യോദ്ധാവായിരുന്നു. 1മിസ്രയീമായി 
രുന്നു ലൂദീം, അനാമീം, ലെഹാബീം, നഫ്തൂ 
ഹീം, Zപത്രൂസീം, കസ്ളൂഹീം, കഫ്തോരീം 
എന്നീ ജനതകളുടെ പിതാവ്‌. ഇവരില്‍ 
നിന്നുമാണ്‌ ഫെലിസ്ത്യർ ഉണ്ടായത്‌. 

13കനാ൯ന്‍ ആയിരുന്നു സീദോനന്‍െറ പിതാവ്‌. 
സീദോനായിരുന്നു മൂത്തപുത്രന്‍. ഹിത്യര്‍, 
4യെബൂസ്്യര്‍, അമോര്യര്‍, ഗിര്‍ഗ്ഗശ്യര്‍, 1ട്ഹി 
വ്യര്‍, അര്‍ക്ക്യര്‍, സീന്യര്‍, 16അര്‍വ്വാദ്യര്‍, സെമാ 
ര്യര്‍, ഹാമാതൃര്‍ എന്നിവരുടെയും പിതാവായി 
രുന്നു കനാന്‍. 








ശേമിന്‍െറ പിന്‍ഗാമികള്‍ 

17ഏലാം, അശ്ശൂർ, അര്‍പ്പക്ഷദ്‌, ലൂദ്‌, അരാം 
എന്നിവര്‍ ശേമിന്‍െറ പുത്രന്മാരായിരുന്നു. 
ഉസ്‌, ഹൂള്‍, ഗേഥെര്‍, മേശെക്‌ എന്നിവര്‍ 
അരാമിനന്‍െറ പുത്രന്മാരായിരുന്നു. 

18ശശലഹിനന്‍െറ പിതാവായിരുന്നു അര്‍പ്പ 
ക്ഷദ്‌. ശേലഹ്‌ ഏബെരിനന്‍െറ പിതാവും. 

19ഏബെരിന്‌ രണ്ടു പൂത്രന്മാരായിരുന്നു. 
പേലെഗ്‌ എന്നായിരുന്നു ഒരു പുത്രന്‍െറ പേര്‍. 
കാരണം, അയാളുടെ ജീവിതകാലത്തായിരുന്നു 
ഭൂമിയിലെ ജനങ്ങള്‍ വൃത്യസ്ത ഭാഷക്കാരായി 
വിഭജിക്കപ്പെട്ടത്‌. യൊക്താന്‍ എന്നായിരുന്നു 
പേലെഗിന്‍൯ന്‍െറെ സഹോദരന്‍െറ പേര്‌. 2%അല്‍ 
മോദാദ്‌, ശേലെഫ്‌, ഹസര്‍മ്മാവെത്ത്‌ യാരഹ്‌, 
മിഹദോരാം, ഈസാല്‍, ദിക്ടാ, 2ഏബാല്‍, അബീ 
മായേല്‍, ശെബാ, 22ഓഫീര്‍, ഹവീലാ, യോബാ 
ബ്‌ എന്നിവരുടെ പിതാവായിരുന്നു യൊ 

















ആദാം ... നോഹ ഒരു വ്യക്തിയുടെയും തുടര്‍ന്ന്‌ 
അയാളുടെ പിന്‍ഗാമികളുടെയും പേരുകളാണ്‌ ഈ 
പട്ടികയില്‍. 


ക്താ൯. ഇവരെല്ലാം യൊക്താന്‍െറ പിന്‍ഗാമി 
കളായിരുന്നു. 


അബ്രാഹാമിന്‍െറ കുടുംബം 

24ശേമിനെറ പിന്‍ഗാമികള്‍ ഇവരായിരുന്നു: 
അര്‍പ്പക്ഷദ്‌, ശേലഹ്‌, 2$ഏബെര്‍, പേലെഗ്‌, 
രെയൂ, 2ശെരൂഗ്‌, നാഹോര്‍, തേരഹ്‌, 27അബ്രാ 
ഹാമെന്നും വിളിക്കപ്പെടുന്ന അബ്രാം. 28യിസ്‌ 
ഹാക്കും യിശ്മായേലുമായിരുന്നു അബ്രാഹാ 
മിന്‍റെ പുത്രന്മാര്‍. 22അവരുടെ പിന്‍ഗാമികള്‍ 
ഇവരാണ്‌: 


ഹാഗാറിന്‍െറ പിന്‍ഗാമികള്‍ 
നെബായോത്ത്‌ ആയിരുന്നു യിശ്മായേലി 
നെറ ആദ്യ പുത്രന്‍. യിശ്മായേലിനന്‍െറ മറ്റു 
പുത്രന്മാര്‍ കേദാര്‍, അദ്ബെയേല്‍, മിബ്ശാം, 
3മിശ്മാ, ദൂമാ, മസ്സാ, ഹദദ്‌, തേമാ, 31യെതൂര്‍, 
നാഫീഷ്‌, കേദമാ എന്നിവരായിരുന്നു. അവരാ 
യിരുന്നു യിശ്മായേലിനന്‍െറ പുത്രന്മാര്‍. 


കെതുരയുടെ പുത്രന്മാര്‍ 

32അബ്രാഹാമിനന്‍െറ ദാസിയായിരുന്നു കെതു 
രാ. സിമ്രാന്‍, യൊക്ശാന്‍, മേദാന്‍, മിദ്യാന്‍, 
യിശ്ബാക്‌, ശൂവഹ്‌ എന്നിവര്‍ക്ക്‌ അവള്‍ ജന്മം 
നല്‍കി. ശെബാ, ദെദാ൯ എന്നിവരായിരുന്നു 
യൊക്ശാനന്‍െറ പുത്രന്മാര്‍. 33ഏഫാ, ഏഫെര്‍, 
ഹനോകു, അബീദാ, എല്‍ദായാ എന്നിവരായി 
രുന്നു മിദ്യാന്‍െറ പുത്രന്മാര്‍. ഇവരെല്ലാം കെതൂര 
യുടെ പുത്രന്മാര്‍. 





സാറായുടെ പുത്രന്മാര്‍ 

34അബ്രാഹാം യിസ്ഹാക്കി൯ന്‍െറ പിതാവായി 
രുന്നു. ഏശാവും യിസ്രായേലുമായിരുന്നു 
യിസ്ഹാക്കിന്‍െറ പുത്രന്മാര്‍. 3“എലീഫാസ്‌, 
രെയൂവേല്‍, യെയൂശ്‌, യലാം, കോരഹ്‌ എന്നി 
വര്‍ ഏഎശാവിനന്‍െറ പുത്രന്മാരായിരുന്നു. 
36തേമാന്‍, ഓമാര്‍, സെഫീ, ഗഥാം, കെനസ്‌ 
എന്നിവരായിരുന്നു ഏലീഫാസിനന്‍െറ പുത്ര 
ന്മാര്‍. എലീഫാസിനും തിമ്നായ്ക്കും അമാലേ 
ക്ക്‌ എന്നൊരു പുത്രനും കൂടിയുണ്ടായിരുന്നു. 
37നഹത്ത്‌, സേറഹ്‌, ശമ്മാ, മിസ്ത്റാ എന്നിവരാ 
യിരുന്നു രെയൂവേലിനന്‍െറ പുത്രന്മാര്‍. 








സേയീരില്‍ നിന്നുള്ള എദോമ്യര്‍ 

3്ലോതാന്‍, ശോബാല്‍, സിബെയോന്‍, 
അനാ, ദീശോന്‍, ഏസെര്‍, ദീശാ൯ എന്നിവ 
രായിരുന്നു സേയീരിന്‍െറ പുത്രന്മാര്‍. 3ഹോ 
രിയും ഹോമാമുമായിരുന്നു ലോതാന്‍െറ പുത്ര 
ന്മാര്‍. ലോതാന്‍ തിമ്നാ എന്നൊരു സഹോദരി 
കൂടിയുണ്ടായിരുന്നു. 4അലീയാന്‍, മാനഹത്ത്‌, 
ഏബാല്‍, ശെഫി, ഓനാം എന്നിവരായിരുന്നു 
ശോബാലിനന്‍്റെ പുത്രന്മാര്‍. അയ്യാ, അനാ 
എന്നിവര്‍ സിബെയോനന്‍െറ പുത്രന്മാര്‍. 31ദീ 
ശോനായിരുന്നു അനായുടെ പുത്രന്‍. ഹമ്രാന്‍, 
എശ്ബാല്‍, യിത്രാന്‍, കെരാന്‍ എന്നിവരായി 








1 ദിനവൃത്താന്തം 1:42-2:23 


രുന്നു ദീശോന്‍റെറ പുത്രന്മാര്‍. 4ബില്‍ഹാന്‍, 
സാവാന്‍, യാക്കാന്‍ എന്നിവരായിരുന്നു ഏസെ 
രിന്‍െറ പുത്രന്മാര്‍. ഈസും അരാനുമായിരുന്നു 
ദീശാന്‍െറ പുത്രന്മാര്‍. 


ഏദോമിലെ രാജാക്കന്മാര്‍ 

43ഏദോമിലെ രാജാക്കന്മാരുടെ പേരുകള്‍ 
ഇവയാണ്‌. യിസ്രായേലില്‍ രാജാക്കാന്മാരുണ്ടാ 
കുന്നതിനും വളരെ മുമ്പു തന്നെ ഏദോമില്‍ 
രാജാക്കന്മാരുണ്ടായിരുന്നു. അവരുടെ പേരുകള്‍: 

ബെയോരിനന്‍െറെ പുത്രനായ ബേലയായി 
രുന്നു ആദ്യത്തെ രാജാവ്‌. ബേലയുടെ നഗര 
ത്തിന്‍െറ പേര്‍ ദിന്‍ഹാബാ എന്നായിരുന്നു. 

44ബേല മരണമടഞ്ഞപ്പോള്‍ സേരഹിനന്‍െറ 
പുത്രനായ യോബാബ്‌ പുതിയ രാജാവായി. 
ബൊസ്രക്കാരനായിരുന്നു യോബാബ്‌. 

4ടയോബാബ്‌ മരിച്ചപ്പോള്‍ ഹൂശാം പുതിയ 
രാജാവായി. തേമാന്യരുടെ രാജ്യക്കാരനായി 
രുന്നു ഹൂശാം. 

ഹോശാം മരിച്ചപ്പോള്‍ ബദദിന്‍െറ പുത്ര 
നായ ഹദദ്‌ പൂതിയ രാജാവായി. ഹദദ്മി 
ദ്യാനെ മോവാബ്‌ എന്ന രാജ്യത്തുവച്ചു പരാജ 
യപ്പെടുത്തി. അവീത്ത്‌ എന്നായിരുന്നു ഹദദി 
ന്‍െറ നഗരത്തിന്‍െറ പേര്‍. 

47ഹദദ്‌ മരിച്ചപ്പോള്‍ സമ്ളാ പുതിയ രാജാ 
വായി. മസ്രേക്കക്കാരനായിരുന്നു സമ്ളാ. 
48സമ്ളാ മരിച്ചപ്പോള്‍ ശൌല്‍ പുതിയ രാജാ 
വായി. യൂഫ്രട്ടീസുനദീ തീരത്തുള്ള രെഹോ 
ബോത്തുകാരനായിരുന്നു ശൌല്‍. 

ശൌല്‍ മരിച്ചപ്പോള്‍ അക്ബോരിന്‍െറ 
പുത്രനായ ബാല്‍ ഹാനാന്‍ പുതിയ രാജാ 
വായി. 

ടിബാല്‍ ഹാനാന്‍ മരിച്ചപ്പോള്‍ ഹദദ പൂതിയ 
രാജാവായി. പായീ എന്നായിരുന്നു ഹദദിന്‍െറ 
നഗരത്തിന്‍െറ പേര. മെഹേതബേല്‍ എന്നാ 
യിരുന്നു ഹദദിന്‍െറ ഭാര്യയുടെ പേര്‌. മത്രേ 
ദിന്‍െറെ പുത്രിയായിരുന്നു അവള്‍. മേസാഹാ 
ബിനന്‍െറെ പുത്രിയായിരുന്നു മത്രേദ. 51അനന്തരം 
ഹദദ്‌ മരിച്ചു. 
തിമ്നാ, അല്യാ, യെഥഗേത്ത്‌, ട്മഹൊലീ 
ബാമാ, ഏലാ, പീനോന്‍, 5കെനസ്‌, തേമാന്‍, 
മിബ്സാര്‍, 54മഗ്ദീയേല്‍, ഈരാം എന്നിവരായി 
രുന്നു ഏദോമിലെ നേതാക്കന്മാര്‍. ഇത്‌ ഏദോ 
മിലെ നേതാക്കന്മാരുടെ പട്ടികയാകുന്നു. 











യിസ്രായേലിനന്‍െറ പുത്രന്മാര്‍ 
re ശിമെയോന്‍, ലേവി, യെഹൂദാ, 
യിസ്റ്റാഖാര്‍, സെബൂലൂന്‍, 2ദാന്‍, 
യോസേഫ്‌, ബെന്യാമീന്‍, നഫ്താലി, ഗാദ്‌, 
ആശേര്‍ എന്നിവരായിരുന്നു യിസ്രായേലിന്‍റെ 
പുത്രന്മാര്‍. 


യെഹൂദയുടെ പുത്രന്മാര്‍ 

ഏര്‍, ഓനാന്‍, ശേലാ എന്നിവരായിരുന്നു 
യെഹൂദയുടെ പുത്രന്മാര്‍. ബത്ശൂവയായിരുന്നു 
അവരുടെ മാതാവ്‌. ബത്ശുവാ ഒരു കനാന്‍കാരി 
യായിരുന്നു. യെഹൂദയുടെ ആദ്യ പുത്രനായ 
ഏര്‍ ദുഷ്ടനാണെന്ന്‌ യഹോവ കണ്ടു. അതി 
നാലാണ്‌ യഹോവ ഏരിനെ വധിച്ചത്‌. 4യെഹൂ 
ദയുടെ പുത്രഭാര്യയായ താമാര്‍ പേരെസ്സ്‌, 
സേരഹ്‌, എന്നിവര്‍ക്ക്‌ ജന്മമേകി. അങ്ങനെ 
യെഹൂദയ്ക്കു അഞ്ചു പുൂത്രന്മാരുണ്ടായി. 

ട്ഹെസ്രോന്‍, ഹാമൂല്‍ എന്നിവരായിരുന്നു 
പേരെസ്സിന്‍െറ പുത്രന്മാര്‍. സേരഹിന്‌ അഞ്ചു 








410 


പൂത്രന്മാരുണ്ടായിരുന്നു. സിമ്രി, ഏഥാന്‍, 
ഹേമാന്‍൯, കാല്‍ക്കോല്‍, ദാരാ എന്നിവരായി 
രുന്നു അവര്‍. 7സിമ്രിയുടെ പുത്രനായിരുന്നു 
കര്‍മ്മി. ആഖാര്‍ കര്‍മ്മിയുടെ പുത്രന്‍. യിസന്ധ്രാ 
യേലിന്‌ അനവധി ദുരിതങ്ങള്‍ വരുത്തിയ 
ആളായിരുന്നു ആഖാര്‍. യുദ്ധത്തില്‍ താന്‍ പിടി 
ച്ചെടുത്ത സാധനങ്ങള്‍ തനിക്കായി കൈവശം 
വച്ചയാളായിരുന്നു ആഖാര്‍. പക്ഷേ ആ സാധ 
നങ്ങളെല്ലാം അയാള്‍ ദൈവത്തിനു സമര്‍പ്പി 
ക്കേണ്ടിയിരുന്നു. $അസര്യാവായിരുന്നു ഏഥാ 
നെറ പുത്രന്‍. 9യെരഹ്‌ യേല്‍, രാം, കെലൂ 
ബായി എന്നിവര്‍ ഹെസ്ര്രോന്‍െറ പുത്രന്മാരാ 
യിരുന്നു. 


രാമിന്‍െറ പിന്‍ഗാമികള്‍ 

10അമ്മീനാദാബിനന്‍െറ പിതാവായിരുന്നു രാം. 
അമ്മീനാദാബ്‌ നഹശോന്‍െറ പിതാവും. നഹ 
ശോന്‍ യെഹൂദയിലെ ജനങ്ങളുടെ നേതാവാ 
യിരുന്നു. 1ശല്‍മോനന്‍െറ പിതാവായിരുന്നു നഹ 
ശോന്‍. ശല്‍മോന്‍ ബോവസിനന്‍െറ പിതാവ്‌. 
2ഓബേദിന്‍െറ പിതാവായിരുന്നു ബോവസ്‌. 
ഓബേദ്‌ യി ശ്ശായിയുടെ പിതാവ്‌. 13യിശ്ശലായി 
ഏലിയാബിനന്‍െറെ പിതാവ്‌. ഏലിയാബ്‌ 
യിഗ്ശായിയുടെ ആദ്യ പുത്രന്‍. യിശ്ശായിയുടെ 
രണ്ടാമത്തെ പുത്രനായിരുന്നു അബീനാദാബ്‌. 
ശിമെയാ ആയിരുന്നു അയാളുടെ മൂന്നാമത്തെ 
പുത്രന്‍. 4നഥഥനയേലായിരുന്നു യിശ്ലായി 
യുടെ നാലാമത്തെ പുത്രന്‍. രദ്ദായിയായിരുന്നു 
യിശ്ശായിയുടെ അഞ്ചാമത്തെ പുത്രന്‍. 1“ഓ 
സെം യിശ്ശായിയുടെ ആറാമത്തെ പുത്രനും 
ദാവീദ്‌ ഏഴാമത്തെ പുത്രനുമായിരുന്നു. 1സെരൂ 
യയും അബീഗയിലുമായിരുന്നു അവരുടെ 
സഹോദരിമാര്‍. അബീശായി, യോവാബ്‌, 
അസാഹേല്‍ എന്നിവരായിരുന്നു സെരുയ 
യുടെ മുന്നു പുത്രന്മാര്‍. 7അബീഗയില്‍ ആയി 
രുന്നു അമാസയുടെ അമ്മ. യേഥെര്‍ ആയിരുന്നു 
അമാസയുടെ പിതാവ്‌. യിശ്മായേല്യര്‍ക്കിട 
യില്‍ നിന്നും വന്നവനാണ്‌ യേഥെര്‍. 











കാലേബിന്‍െറ പിന്‍ഗാമികള്‍ 

18ഹെസ്രോനന്‍െറ പുത്രനായിരുന്നു കാലേബ്‌. 
കാലേബിന്‌ തന്‍െറ ഭാര്യയായ അസൂബയില്‍ 
കൂട്ടികളുണ്ടായി. യെരിയോത്തിനന്‍െറ പൂത്രിയാ 
യിരുന്നു അസൂബാ. യേശെര്‍, ശോബാബ്‌, 
അര്‍ദ്ദോ൯ എന്നിവരായിരുന്നു അസൂബായുടെ 
പുത്രന്മാര്‍. 13അസൂബാ വി 
കാലേബ്‌ എഫ്രാത്തിനെ വിവാഹം കഴിച്ചു. 
കാലേബിനും എഫ്രാത്തിനും ഒരു പുത്രനു 
ണ്ടായി. അവര്‍ അവന്‍ ഹൂര്‍ എന്നു പേരിട്ടു. 
2ഉനരിയുടെ പിതാവായിരുന്നു ഹൂര്‍. ബെസ 
ലേലിനന്‍െറ പിതാവായിരുന്നു ൭0൪. 

പിന്നീട്‌ ഹെസ്രോന്‍ അറുപതു വയസ്സായ 
പ്പോള്‍ അയാള്‍ മാഖീരിന്‍െറ പുത്രിയെ വിവാ 
ഹം കഴിച്ചു. ഗിലെയാദിന്‍െറെ പിതാവായി 
രുന്നു മാഖീര്‍. ഹെസ്രോന്‍ മാഖീരിന്‍െറ പുത്രി 
യുമായി ലൈംഗികവേഴ്ച നടത്തുകയും 
അവള്‍ സെഗൂബിനു ജന്മമേകുകയും ചെയ്തു. 
മായായീരിന്‍്ററ പിതാവായിരുന്നു സെഗൂബ്‌. 
ഗിലെയാദിന്‍െറ രാജ്യത്ത്‌ യായീരിന്‌ ഇരുപ 
ത്തിമൂന്ന്‌ നഗരങ്ങളുണ്ടായിരുന്നു. 23എന്നാല്‍ 
ഗെശൂരും അരാമും യായീരിന്‍െറ ഗ്രാമങ്ങള്‍ 
കയ്യടക്കി. കെനാത്തും അതിനു ചുറ്റുമുള്ള സ്ഥല 
ങ്ങളും ഇതില്‍ ഉള്‍പ്പെടും. എല്ലാറ്റിലും കൂടി 
അറുപതു ചെറിയ പട്ടണങ്ങളുണ്ടായിരുന്നു. 











411 


ഈ പടുണങ്ങളെല്ലാം ഗിലെയാദിന്‍െറ പിതാ 
വായ മാഖീരിന്‍െറ പുത്രന്മാരുടേതാണ്‌. 
24കാലേബിനന്‍െറെ നഗരമായ എഫ്രാത്തയില്‍ 
വച്ച്‌ ഹെസ്രോന്‍ മരണ മടഞ്ഞു. അയാളുടെ 
മരണശേഷം തന്‍െറ ഭാര്യ അബീയാ അയാളുടെ 
പുത്രനെ പ്രസവിച്ചു. അശ്ശൂർ എന്നായിരുന്നു 
ആ പൂത്രന്‍െറ പേര്‌. തെക്കോവയുടെ പിതാ 
വായിരുന്നു അശ്ശൂർ. 





യെരഹ്മയേലിന്‍െറ പിന്‍ഗാമികള്‍ 

25ഹെസ്ധ്രോന്‍െറ ആദ്യ സന്താനമായിരുന്നു 
യെരഹ്മയേല്‍. രാം, ബൂനാ, ഓരെന്‍, ഓസെം, 
അഹീയാവ്‌ എന്നിവരായിരുന്നു യെരഹ്മയേ 
ലിനന്‍െറ പുത്രന്മാര്‍. യെരഹ്മയേലിന്‍െറ ആദ്യ 
സന്താനമായിരുന്നു രാം. 2യെരഹ്മയേലിന്‌ 
അതാരാ എന്ന്‌ മറ്റൊരു ഭാര്യ കൂടിയുണ്ടായി 
രുന്നു. ഓനാമിന്‍െറ അമ്മയുടെ പേര്‍ അതാരാ 
എന്നായിരുന്നു. 
27?യെരഹ്മയേലിനന്‍െറെ മൂത്ത പുത്രനായ 
രാമിന്‍െറ പുത്രന്മാര്‍ മയസ്‌, യാമീന്‍, ഏക്കെര്‍ 
എന്നിവരായിരുന്നു. 28ശമ്മായിയും യാദായു 
മായിരുന്നു ഓനാമിന്‍െറ പുത്രന്മാര്‍. നാദാബും 
അബീശൂരുമായിരുന്നു ശമ്മായിയുടെ പുത്ര 
ന്മാര്‍. 22അബീഹയീല്‍ എന്നായിരുന്നു അബീ 
ശൂരിന്‍െറെ ഭാര്യയുടെ പേര്‍. അവര്‍ക്കു രണ്ടു 
പുത്രന്മാരുണ്ടായിരുന്നു. അഹ്ബാന്‍, മോലീദ്‌ 
എന്നായിരുന്നു അവരുടെ പേരുകള്‍. 34സേലെ 
ദ്‌, അപ്പയീം എന്നിവരായിരുന്നു നാദാബിന്‍െറ 
പുത്രന്മാര്‍. സേലെദ മക്കളുണ്ടാകാതെ മരിച്ചു. 

31യിശിയായിരുന്നു അപ്പയീമിന്‍െറ പുത്രന്‍. 
ശേശാനായിരുന്നു യിശിയുടെ പുത്രന്‍. അഹ്ള 
യീം ശേശാന്‍െറ പുത്രന്‍. 32യാദ ശമ്മായിയുടെ 
സഹോദരനായിരുന്നു. യേഥെറും യോനാഥാ 
നുമായിരുന്നു യാദയുടെ പുത്രന്മാര്‍. യേഥെര്‍ 
പുത്രന്മാരുണ്ടാകാതെ മരിച്ചു. 33പേലെത്തും 
സാസായും യോനാഥാന്‍െറ പുത്രന്മാര്‍. യെര 
ഹ്മയേലിന്‍െറ പുത്രന്മാരുടെ പട്ടിക ഇതാണ്‌. 

34ശേശാ൯ പുത്രന്മാരില്ലാതെ മരിച്ചു. അയാ 
ള്‍ക്ക്‌ പുത്രിമാര്‍ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 
ശേശാന്‍ ഈജിപ്തില്‍ നിന്നുള്ള യര്‍ഹാ എന്നു 
പേരായ ഒരു ദാസനുണ്ടായിരുന്നു. 3ട്ശേശാ൯ 
തന്‍െറ പുത്രിയെ യര്‍ഹയ്ക്കു വിവാഹം 
ചെയ്തു കൊടുത്തു. അവര്‍ക്കൊരു പുത്രനു 
ണ്ടായി. അവന്‍െറ പേര്‍ അത്ഥായി എന്നായി 
രുന്നു. 

36അത്ഥായി നാഥാനന്‍െറ പിതാവായിരുന്നു. 
നാഥാന്‍ സാബാദിന്‍െറ പിതാവ്‌. 37സാബാദ്‌ 
എഫ്ളാലിന്‍െറ പിതാവ്‌. എഫ്‌ളാല്‍ ഓബേദി 
നെറ പിതാവ്‌. 38ഓബേദ്‌ യെഹൂവിന്‍െറ 
പിതാവ്‌. യെഹൂ അസര്യാവിന്‍െറ പിതാവ്‌. 
39അസര്യാവ്‌ ഹേലെസിന്‍െറ പിതാവ്‌. ഹേ 
ലെസ്‌ എലെയാശയുടെ പിതാവ്‌. 4എലെ 
യാശ സിസ്മായിയുടെ പിതാവ്‌. സിസ്മായി 
ശല്ലൂമിനന്‍െറ പിതാവ്‌. 4ശല്ലൂം യെക്കമ്യാ 
വിന്‍റെ പിതാവ്‌. യെക്കാമ്യാവ്‌ എലീശാമ 
യുടെ പിതാവ്‌. 











കാലേബിന്‍െറ കുടുംബം 
4യെരഹ്മയേലിന്‍െറ സഹോദരനായിരുന്നു 
കാലേബ്‌. കാലേബിന്‌ ഏതാനും പുത്രന്മാരു 
ണ്ടായിരുന്നു. മേശാ ആയിരുന്നു അയാളുടെ 
മൂത്ത പുത്രന്‍. മേശാ സീഫിനന്‍െറെ പിതാവ്‌. 
മാരേശ ഹെബ്രോനന്‍െറ പിതാവ്‌. 


1 ദിനവൃത്താന്തം 2:24-3:3 


43കോരഹ്‌, തപ്പൂഹ്‌, രേക്കെം, ശേമാ എന്നിവ 
രായിരുന്നു ഹെബ്രോനന്‍െറ പുത്രന്മാര്‍. 4്ശേമാ 
രഹമിന്‍െറ പിതാവ്‌. രഹം യൊര്‍ക്കെയാ 
മിന്‍റെ പിതാവ്‌. രേക്കെം ശമ്മായിയുടെ 
പിതാവ്‌. 4്മാവോന്‍ ശമ്മായിയുടെ പുത്രന്‍. 
ബേത്ത്‌ -സൂറിനന്‍െറ പിതാവായിരുന്നു 
മാവോന്‍. 

4ഏഫാ എന്നായിരുന്നു കാലേബിനന്‍െറ 
ദാസിയുടെ പേര്‍. ഹാരാന്‍, മോസ, ഗാസേസി 
എന്നിവരുടെ അമ്മയായിരുന്നു ഏഫാ. ഹാരാ൯ 
ഗാസേസിനന്‍െറ പിതാവ്‌. 
4 രേഗെം, യോഥാം, ഗേശാന്‍, പേലെത്ത്‌, 
ഏഫാ, ശയഫ്‌ എന്നിവര്‍ യാദയുടെ പുത്ര 
ന്മാര്‍. 

4തയഖാ കാലേബിനന്‍െറ മറ്റൊരു ദാസിയാ 
യിരുന്നു. ശേബെരിന്‍െറയും തിര്‍ഹനയുടെയും 
അമ്മയായിരുന്നു മയഖാ. 4ശയഫിന്‍െറയും 
ശെവായുടെയും അമ്മകൂടിയായിരുന്നു മയഖാ. 
മദ്മന്നയുടെ പിതാവായിരുന്നു ശയഫ്‌. ശെവാ 
മക്ബേനയുടെയും ഗിബെയയുടെയും പിതാ 
വ്‌. അക്സാ ആയിരുന്നു കാലേബിന്‍െറ പുത്രി. 

ടികാലേബിന്‍െറെ പി൯ഗാമികളുടെ ഒരു പട്ടി 
കയാണിത്‌. ഹൂര്‍ ആയിരുന്നു കാലേബിന്‍െറ 
ആദ്യ പുത്രന്‍. എഫ്രാത്തയുടെ പുത്രനായി 
രുന്നു അവന്‍. കിര്ൃത്ത്‌-യെയാരീമിന്‍െറ സ്ഥാ 
പകനായ ശോബാല്‍, ടബേത്ത്ലേഹെമിന്‍െറ 
സ്ഥാപകനായ ശല്‍മാ, ബേത്ത്‌-ഗാദേരിന്‍െറ 
സ്ഥാപകനായ ഹാരേഫ്‌ എന്നിവരായിരുന്നു 
ഹൂരിന്‍െറ പുത്രന്മാര്‍. 

ടകിര്ൃത്ത്‌- യെയാരീമിനന്‍െറ സ്ഥാപകനായി 
രുന്നു ശോബാല്‍. ശോബാലിനന്‍െറെ പിന്‍ഗാമിക 
ളുടെ ഒരു പട്ടികയാണിത്‌: ഹരോവേ, മെനു 
ഹോത്തിയിലെ പകുതിജനത, ജകിര്യത്ത്‌ 
യെയാരീമിലെ ഗോത്രങ്ങള്‍. ഇവരാണ്‌ യിത്രീ 
യര്‍, പൂത്യര്‍, ശൂമാത്യര്‍, മിശ്രായര്‍ എന്നിവര്‍. 
സൊരാതൃരും എസ്താവോലൃരും മിശ്രായരില്‍ 
നിന്നും ഉണ്ടായവരാണ്‌. 

ട4ശല്‍മയുടെ പി൯ഗാമികളുടെ പട്ടിക: 
ബേത്ത്ലേഹെം, നെതോഫാ, അത്രോത്ത്‌- 
ബേത്ത്‌-യോവാബ്‌ എന്നിവിടങ്ങളിലെ ആളു 
കളും മാനഹത്യയിലെ പകുതി ജനതയും സൊ 
രൃരും 55യബ്ബേസ്‌, തിരാത്ത്‌, ശിമെയാത്ത്‌, 
സുഖാത്ത്‌ എന്നിവിടങ്ങളില്‍ വസിച്ച ലേഖക 
രുടെ കുടുംബങ്ങളും. ഹമാത്തില്‍നിന്നും വന്ന 
കേന്ൃയരാണ്‌ ഈ ലേഖകര്‍. ബേത്ത്‌-രേഖാ 
ബിനന്‍െറെ സ്ഥാപകനായിരുന്നു ഹമാത്ത്‌. 




















ദാവീദിന്‍െറ പുത്രന്മാര്‍ 

ഹെബ്രോനില്‍ വച്ചു ദാവീദിനു ജനിച്ച 

പുത്രന്മാരുടെ പട്ടിക: 

അമ്നോനായിരുന്നു ദാവീദിന്റെ ആദ്യ 
പുത്രന്‍. അഹീനോവാമായിരുന്നു അമ്നോ 
ന്‍െറ അമ്മ. യിസ്രെയേല്‍ പട്ടണക്കാരിയായി 
രുന്നു അവള്‍. ദാനീയേലായിരുന്നു രണ്ടാമത്തെ 
പുത്രന്‍. യെഹൂദയിലെ കര്‍മ്മേല്‍ക്കാരിയായ 
അബീഗയില്‍ ആയിരുന്നു അവന്‍െറ അമ്മ. 

2അബ്ശാലോം ആയിരുന്നു മൂന്നാമത്തെ 
പുത്രന്‍. തല്‍മായിയുടെ പുത്രിയായ മയഖ 
ആയിരുന്നു അവന്‍െറ അമ്മ. ഗെശൂരിലെ രാജാ 
വായിരുന്നു തല്‍മായി. അദോനീയാവ്‌ ആയി 
രുന്നു നാലാമത്തെ പുത്രന്‍, ഹഗ്ഗീത്ത്‌ ആയി 
രുന്നു അവന്‍െറ അമ്മ. 3ശെഫത്യാവ്‌ ആയി 
രുന്നു അഞ്ചാമത്തെ പുത്രന്‍. അവന്‍െറ അമ്മ 
അബീതാല്‍ ആയിരുന്നു. 








1 ദിനവൃത്താന്തം 3:4-4:12 


യിഥ്രെയാമായിരുന്നു ആറാമത്തെ പുത്രന്‍. 
ദാവീദിന്‍െറ ഭാര്യയായ എഗ്ളാ അവന്‍െറ 
അമ്മ. 4ഈ ആറു പുത്രന്മാരും ദാവീദിന്‌ ജനി 
ചത്‌ ഹെബ്രോനില്‍ വച്ചാണ്‌. ഏഴു വര്‍ഷവും 
ആറു മാസവും ദാവീദ്‌ അവിടെ ഭരിച്ചു. 

ദാവീദ്‌ യെരൂശലേമില്‍ മുപത്തിമൂന്നുവര്‍ഷം 
രാജാവായിരുന്നു. ദാവീദിന്‌ യെരൂശലേമില്‍ 
വച്ചു ജനിച്ച കുട്ടികള്‍ ഇവരായിരുന്നു: ബത്ശേ 
ബയില്‍നിന്നും നാലു കൂട്ടികള്‍. അമ്മീയേ 
ലിന്റ പുത്രിയായിരുന്നു ബത്ശേബ: ശിമേ 
യാ, ശോബാബ്‌, നാഥാന്‍, ശലോമോന്‍ എന്നി 
വരായിരുന്നു അവര്‍. മേറ്റ്‌ ഒന്‍പതു കൂട്ടികള്‍ 
ഇവരായിരുന്നു; യിബ്ഹാര്‍, ഏലീശാമാ, ഏലീ 
ഫേലെത്ത്‌, നോഗഹ്‌, നേഫെഗ്‌ യാഫീയാ, 
ഏലീശാമാ, ഏല്യാദാ, ഏലീഫേലെത്ത്‌. 9അവ 
രെല്ലാം ദാവീദിന്‍െറ പുത്രന്മാരായിരുന്നു. ദാവീ 
ദിന ദാസിമാരിലും മറ്റു പുത്രന്മാരുണ്ടായിരുന്നു. 
താമാര്‍ ദാവീദിന്‍െറ പുത്രിയായിരുന്നു. 
































ദാവീദിന്‍റെ കാലശേഷമുള്ള 
യെഹൂദാ രാജാക്കന്മാര്‍ 

10രെഹബെയാം ശലോമോന്‍റെ പുത്രനായി 
രുന്നു. അബീയാവായിരുന്നു രെഹബെയാമി 
ന്‍െറ പുത്രന്‍. ആസാ അബീയാവിന്‍െറ പുത്ര 
നായിരുന്നു. യെഹോശഫാത്തായിരുന്നു ആ 
സായുടെ പുത്രന്‍. ॥യഹോരാം യെഹോശാ 
ഫാത്തിന്‍െറ പുത്രൻ. അഹസ്യാവ്‌ യഹോരാ 
മിന്‍റെ പുത്രന്‍. യോവാശ്‌ അഹസ്യാവിന്‍െറ 
പുത്രന്‍. 12അമസ്യാവ്‌ യോവാശിനന്‍െറ പുത്രന്‍. 
അസര്യാവ്‌ അമസ്യ്യാവിന്‍റെറ പുത്രന്‍. യോഥാം 
അസര്യാവിന്‍െറ പുത്രന്‍. 3ആഹാസ്‌ യോഥാ 
മിന്‍െറ പുത്രന്‍. ഹിസ്കീയാവ്‌ ആഹാസിനന്‍െറ 
പുത്രന്‍. മനശ്ശെ ഹിസ്കീയാവിന്‍െറ പുത്രന്‍. 
14ആമോന്‍ മനശ്ശെയുടെ പുത്രന്‍. യോശീയാവ്‌ 
ആമോന്‍്െറെറ പുത്രന്‍. 

1യോശീയാവിനന്‍െറ പുത്രന്മാരുടെ പട്ടിക: 
യോഹാനാനായിരുന്നു ആദ്യ പുത്രന്‍. യെഹോ 
യാക്കീം രണ്ടാമത്തെ പുത്രന്‍. സിദെക്കിയാവ്‌ 
മൂന്നാമത്തെ പുത്രന്‍. ശല്ലൂം നാലാമത്തെ 
പുത്രന്‍. 1യെഹോയാഖീന്‍൯ സിദെക്കിയാവ്‌ 
എന്നിവര്‍ യെഹോയാക്കീമിന്‍െറ പൂത്രന്മാരാ 
യിരുന്നു. * 








ബാബിലോണ്‍ പ്രവാസത്തിനുശേഷമുള്ള 
ദാവീദിന്‍െറ കുടുംബം 

17യെഹോയാഖിന്‍ ബാബിലോണ്യയില്‍ തട 
വുകാരനായതിനു ശേഷമുള്ള തന്‍െറ കുട്ടിക 
ളുടെ പട്ടികയാണിത്‌: ശെയല്‍ത്തീയേല്‍, 18൭ല്‍ 
ക്കീരാം, പെദായാവ്‌, ശെനസ്സ്റൂര്‍, യെക്കമ്യാവ്‌, 
ഹോശാമാ, നെദബ്യഠവ്‌. 

1സെരുബ്ബാബേലും ശിമെയിയുമായിരുന്നു 
പെദായാവിനന്‍െറ പുത്രന്മാര്‍. മെശുല്ലാമും ഹന 
ന്യാവും സെരുബ്പാബേലിനന്‍െെറ പുത്രന്മാര്‍. ശെ 
ലോമീത്ത്‌ അവരുടെ സഹോദരിയായിരുന്നു. 
20സെരുബ്ബാബേലിന മറ്റ്‌ അഞ്ചുപുത്രന്മാര്‍ 
കൂടിയുണ്ടായിരുന്നു. ഹശൂബാ, ഓഹൈല്‍, ബേ 
രെഖ്യാവ്‌, ഹസാദ്യാവ്‌, യൂശബ്‌- ഹേസെദ്‌ 
എന്നിങ്ങനെയായിരുന്നു അവരുടെ പേരുകള്‍. 

















യെഹോയാഖീന്‍ ... പുത്രന്മാരായിരുന്നു ഇതു രണ്ടു 
തരത്തില്‍ വ്യാഖ്യാനിക്കാം. (1) “സിദെക്കിയാവ്‌ 
യെഹോയാക്കീമിനന്‍െറെ പുത്രനും യെഹോയാ 
ഖീന്‍െറെ സഹോദരനുമായിരുന്നു,” (മ) “ഈ സിദെ 
ക്കിയാവ്‌ യെഹോയാഖീന്‍െറ പുത്രനും യെഹോയാ 
ക്കീമിന്‍െറ പനത്രനുമായിരുന്നു.” 


412 


2പെലത്യാവ്‌ ഹനന്യാവിന്‍െറ പുത്രന്‍. 
യെശയ്യാവ്‌ അവന്‍െറ പുത്രന്‍. രെഫായാവ്‌ 
അവന്‍െറ പുത്രന്‍. അര്‍ന്നാ൯ അയാളുടെ 
പുത്രന്‍. ഒബദ്യാവ്‌ അയാളുടെ പുത്രന്‍. 
ശെഖന്യാവ്‌ അയാളുടെ പുത്രന്‍. 

2ശെഖന്യാവിന്‍െറ പി൯ഗാമികളുടെ പട്ടിക 
ഇതാണ്‌: ശെമയ്യാവ്‌. ശെമയ്യാവിന്‌ ആറുപുത്ര 
ന്മാര്‍: ശെമയ്യാവ്‌, ഹത്തൂഗ്‌, യിഗാല്‍, ബാരീഹ്‌, 
നെയര്യാവ്‌, ശാഫാത്ത്‌. 23നെയര്യാവിന്‌ മൂന്നു 
പുത്രന്മാര്‍. എല്യോവേനായി, ഹിസ്കീയാവ്‌, 
അസ്ധീക്കാം. 4എല്യോവേനായിയ്ക്കു ഏഴ്‌ പു 
ത്രന്മാര്‍.ഹോദവ്യാവ്‌, എല്യാശീബ്‌, പെലാ 
യാവ്‌, അക്കൂബ്‌, യോഹാനാന്‍, ദെലായാവ്‌, 
അനാനി, എന്നിവരായിരുന്നു അവര്‍. 














യെഹൂദയിലെ മറ്റു ഗോത്രങ്ങള്‍ 

യെഹൂദയുടെ പുത്രന്മാരുടെ ഒരു പട്ടികയാ 

ണിത്‌: പേരെസ്‌, ഹെസ്ധ്രോന്‍, കര്‍മ്മി, ഹൂര്‍, 
ശോബല്‍ എന്നിവരായിരുന്നു അവര്‍. 

രെയായാവ്‌ ശോബലിനന്‍െറ പുത്രന്‍. യഹ 
ത്തിന്‍റെ പിതാവായിരുന്നു രെയായാവ്‌. അഹൂ 
മായിയുടെയും ലാഹദിന്‍െറയും പിതാവായി 
രുന്നു യഹത്ത്‌. അഹുമായിയൂടെയും ലാഹദി 
ന്‍െറയും പിന്‍ഗാമികളാണ്‌ സോരത്യര്‍. 

യിസ്രെയേല്‍, യിശ്മാ, യിദ്ബാശ്‌ എന്നി 
വര്‍ ഏതാമിന്‍െറ പുത്രന്മാര്‍. ഹസ്സ്രെലൊ 
ല്ലോനി എന്നു പേരായ ഒരു സഹോദരി അവര്‍ 
ക്കുണ്ടായിരുന്നു. 4പെനുവേല്‍ ഗെദോരിന്‍െറെ 
പിതാവ്‌. എസെര്‍ ഹൂശയുടെ പിതാവും. ഹൂരി 
ന്‍െറ പുത്രന്മാര്‍ ഇവരായിരുന്നു. എഫ്രാത്ത 
യുടെ മൂത്ത പുത്രനായിരുന്നു ഹൂര്‍. ബേത്ത്‌ 
ലേഹെമിന്‍െറ സ്ഥാപകനുമായിരുന്നു ഹൂര്‍. 

ടഅശ്ഹൂര്‍ തെക്കോവയുടെ പിതാവ്‌. 
തെക്കോവയ്ക്കു രണ്ടു ഭാര്യമാര്‍. ഹേലായും 
നയരായും. നയരായ്ക്കു Se ഹേ 
ഫെറും തേമനിയും ഹായഹസ്താരിയും പുത്ര 
ന്മാര്‍. നയരയ്ക്കും അശ്ഹൂരിനും ജനിച്ച പുത്ര 
ന്മാരായിരുന്നു ഇവര്‍. 7സേരെത്ത്‌, യെസോ 
ഹര്‍, എത്താന്‍, കോസ്‌ എന്നിവരായിരുന്നു. 
ഹേലയുടെ പുത്രന്മാര്‍. 8ആ നൂബിന്‍െറയും 
സോബേബയുടെയും പിതാവായിരുന്നു 
കോസ്‌. അവന്‍ അഹര്‍ഹേലിന്‍െറ ഗോത്രങ്ങളു 
ടെയും പിതാവായിരുന്നു. ഹാരൂമിന്‍െറെ പുത്ര 
നായിരുന്നു അഹര്‍ഹേല്‍. 

യബ്വേസ്‌ വളരെ നന്മയുള്ള ഒരുവനായി 
രുന്നു. അയാള്‍ തന്‍െറ സഹോദരന്മാരേക്കാള്‍ 
നല്ലവനായിരുന്നു. അവന്‍െറ അമ്മ പറഞ്ഞു, 
“അവനെ പ്രസവിക്കുമ്പോള്‍ എനിക്ക്‌ ഭയങ്കര 
വേദന ഉണ്ടായതിനാലാണ്‌ ഞാനവന്‍ യബ്ബേ 
സ്‌ എന്നു പേരിട്ടത്‌.” 10യബ്ബേസ്‌ യിസനസ്ധ്രായേ 
ലിന്‍െറെ ദൈവമാകുന്ന യഹോവയോടു പ്രാര്‍ 
ത്ഥിച്ചു, “അങ്ങ്‌ സത്യമായും എന്നെ അനുഗ്രഹി 
ക്കണമെന്ന്‌ ഞാനാശിക്കുന്നു. അങ്ങ്‌ എനിക്കു 
കൂടുതല്‍ ഭൂമി തരുമെന്ന്‌ ഞാനാശിക്കുന്നു. എ 
ന്‍െറ അടുത്തുണ്ടായിരിക്കുകയും എന്നെ മുറി 
വേല്ലിക്കാ൯ന്‍ ആരെയും അനുവദിക്കാതിരിക്കുക 
യും ചെയ്യേണമേ. അപ്പോള്‍ എനിക്കൊരു വേദ 
നയും ഉണ്ടാകയില്ല.” യബ്ബദേസ്‌ ആവശ്യപ്പെട്ടത്‌ 
ദൈവം അയാള്‍ക്കു നല്‍കുകയും ചെയ്തു. 

വശൂഹയുടെ സഹോദരനായിരുന്നു കെലൂ 
ബ്‌. മെഹീരിന്‍െറ പിതാവായിരുന്നു കെലൂബ്‌. 
മെഹീര്‍ എസ്തോനന്‍െറ പിതാവ്‌. 2എസ്തോ 
നായിരുന്നു ബേത്ത്‌-രാഫാ, പാസേഹ, തെഹി 
ന്ന എന്നിവരുടെ പിതാവ്‌. ഈര്‍ നാഹാശിന്‍െറ 









































413 


പിതാവായിരുന്നു തെഹിന്നാ. രേഖായില്‍ 
നിന്നുള്ളവരായിരുന്നു അവര്‍. 

3ഒത്നിയേലും സെരായാവും കെനസ്സിന്‍െറ 
പുത്രന്മാര്‍. ഹഥത്തും മെയോനോഥയിയും ഒത്‌ 
നിയേലിനന്‍െറ പുത്രന്മാര്‍. 4ഒഫ്രയുടെ പിതാ 
വായിരുന്നു മെയോനോഥയി. 

യോവാബിനന്‍െറ പിതാവായിരുന്നു സെരാ 
യാവ്‌. ഗേ-ഹരാശീമിന്‍െറ സ്ഥാപകനായി 
രുന്നു സെരായാവ്‌. വിദഗ്ദ്ധ ജോലിക്കാരായതി 
നാലാണ്‌ അവര്‍ ആ പേര്‍ ഉപയോഗിച്ചത്‌. 

യെഫുന്നെയുടെ പുത്രനായിരുന്നു കാലേ 
ബ്‌. ഈരൂ, ഏലാ, നായം എന്നിവര്‍ കാലേബി 
ന്‍െറ പുത്രന്മാര്‍. കെനസ്‌ ഏലയുടെ പുത്രന്‍. 
16സീഫ്‌, സീഫാ, തീര്യാ, അസരെയേല്‍ എന്നി 
വര്‍ യെഹലലേലിനന്‍െറ പുത്രന്മാര്‍. 17-18൭ 
ഥെര്‍, മേരെദ്‌, ഏഫെര്‍, യാലോന്‍ എന്നിവര്‍ 
എസ്രയുടെ പുത്രന്മാര്‍. മിര്യാം, ശമ്മ, യിശ്ബ 
ഹ്‌ എന്നിവരുടെ പിതാവ്‌ മേരെദ്‌. യിശ്ബഹ്‌ 
എസ്തെ മോവയുടെ പിതാവ്‌. മേരെദിന്‌ 
ഈജിപ്തുകാരിയായ ഒരു ഭാര്യയുണ്ടായിരുന്നു. 
അവള്‍ക്ക്‌ യേരെദ്‌, ഹേബെര്‍, യെക്കൂഥീയേല്‍ 
എന്നിവര്‍ ഉണ്ടായി. യേരെദ്‌ ഗെദോരിന്‍െറ 
പിതാവ്‌. ഹേബെര്‍ സോഖോവിനന്‍െറ പിതാവ്‌. 
യെക്കൂഥീയേല്‍ സാനോഹയുടെ പിതാവ്‌. ഇവ 
രായിരുന്നു ബിഥ്യയുടെ പുത്രന്മാര്‍. ബിഥ്യ 
ഫറവോനന്‍െറ പുത്രിയായിരുന്നു. അവളായി 
രുന്നു മേരെദിന്‍െറ ഈജിപ്തു കാരിയായ ഭാര്യ. 











19മേരെദിന്‍െറ ഭാര്യ നഹമിന്‍െറെ സഹോദ 
രിയും യെഹൂദക്കാരിയുമായിരുന്നു. മേരെദി 
ന്‍െറ ഭാര്യയുടെ പുത്രന്മാര്‍ കെയീലയുടെയും 
എസ്തെമോവയുടെയും പിതാവായിരുന്നു. 
ഗര്‍മ്മൃനായിരുന്നു കെയീലാ. എസ്തെമോവ 
മയഖാത്ൃയ നും. 22അമ്നോന്‍, രിന്നാ, ബെന്‍- 
ഹാനാന്‍, തീലോന്‍ എന്നിവര്‍ ശീമോന്‍െറ 
പുത്രന്മാര്‍. 

സോഹേത്ത്‌, ബെന്‍-സോഹേത്ത്‌ എന്നിവര്‍ 
യിശിയുടെ പുത്രന്മാര്‍. 21:22ശേലാ യെഹൂദ 
യുടെ പുത്രന്‍. ശേലയ്ക്കു ഏര്‍, ലദാ, യോക്കീം, 
കോസേബാക്കാര്‍, യോവാള്‍, സാരാഫ്‌ എന്നി 
വര്‍ മക്കളായിരുന്നു. ലേഖയുടെ പിതാവായി 
രുന്നു ഏര്‍.ലദാ ആയിരുന്നു മാരേശയുടെയും 
ബേത്ത്‌-അശ്ബെയയിലെ നെയ്തുകാരുടെയും 
പിതാവ്‌. യോവാശും സാരാഫും മോവാബ്യ 
സ്ര്രീകളെയാണു വിവാഹം ചെയ്തിരുന്നത്‌. 
അനന്തരം അവര്‍ ബേത്ത്ലേഹെമിലേക്കു മട 
ങ്ങിപ്പോയി. വളരെ പഴകിയതാണ്‌ ഈ കുടുബ 
ത്തെപ്പറ്റിയുള്ള രേഖകള്‍. മ്ശേലയുടെ പുത്ര 
ന്മാര്‍ കളിമണ്‍ പണിക്കാരായിരുന്നു. നെതായീ 
മിലും ഗെദേരയിലുമാണ്‌ അവര്‍ വസിച്ചിരു 
ന്നത്‌. ആ പട്ടണങ്ങളില്‍ താമസിച്ച്‌ അവര്‍ 
രാജാവിനുവേണ്ടി പണിയെടുക്കുകയായി 
രുന്നു. 

















ശിമെയോന്‍െറ കുട്ടികള്‍ 

24നെമൂവേല്‍, യാമീന്‍, യാരീബ്‌, സേരഹ്‌, 
ശൌല്‍ എന്നിവരായിരുന്നു ശിമെയോനന്‍െറ പു 
ത്രന്മാര്‍. 2ഭശല്ലൂം ആയിരുന്നു ശൌലിനന്‍െറെ പു 
ത്രന്‍. മിബ്ശാം ശല്ലൂമിന്‍െറെ പുത്രന്‍. മിശ്മാ 
മിബ്ശാമിന്‍െറ പുത്രന്‍. 

26ഹമ്മൂവേല്‍ മിശ്മായുടെ പുത്രന്‍. ഹമ്മൂവേ 
ലിന്‍െറ പുത്രന്‍ സക്കൂര്‍. സക്കൂറിന്‍െറ പുത്രന്‍ 
ശിമെയി. 27ശിമെയിക്ക്‌ പതിനാറു പുത്രന്മാരും 


1 ദിനവൃത്താന്തം 4:13-43 


ആറു പുത്രിമാരുമുണ്ടായിരുന്നു. എന്നാല്‍ ശിമെ 
യിയുടെ സഹോദരന്മാര്‍ക്ക്‌ അധികം കുട്ടികളു 
ണ്ടായിരുന്നില്ല. ശിമെയിയുടെ സഹോദരന്മാ 
ര്‍ക്ക്‌ വലിയ കുടുംബങ്ങളുമുണ്ടായിരുന്നില്ല. 
അവരുടെ കുടുംബങ്ങള്‍ യെഹൂദയിലെ മറ്റു 
ഗോത്രങ്ങളെപ്പോലെ വലുതായിരുന്നില്ല. 
28ബേര്‍-ശേബാ, മോലാദാ, ഹസര്‍-ശൂവാല്‍, 
292ബില്‍ഹാ, ഏസെം, തോലാദ്‌, 3(ബെഥൂവേല്‍, 
ഹൊര്‍മ്മാ, സിക്കാഗ്‌, 31ബേത്ത്‌-മര്‍ക്കാബോത്ത്‌, 
ഹസര്‍-സൂസിം, ബേത്ത്‌-ബിരി, ശയരയീം 
എന്നിവിടങ്ങളിലാണ്‌ ശിമെയിയുടെ കുട്ടികള്‍ 
ജീവിച്ചിരുന്നത്‌. ദാവീദ്‌ രാജാവാകുന്നതുവരെ 
അവര്‍ ആ പട്ടണങ്ങളില്‍ വസിച്ചു. 32ഏതാം, 
അയീന്‍, രിമ്മോ൯ തോഖെന്‍, ആശാന്‍ എന്നി 
വയായിരുന്നു ആ പട്ടണങ്ങള്‍ക്കടുത്തുള്ള 
അഞ്ചു ഗ്രാമങ്ങള്‍. ബാല്‍ വരെയുള്ള മറ്റു 
ഗ്രാമങ്ങളും അതിലുണ്ടായിരുന്നു. അവിടെയാ 
ണവര്‍ വസിച്ചിരുന്നത്‌. തങ്ങളുടെ കുടുംബ 
ത്തെപ്പറ്റിയുള്ള ചരിത്രവും അവര്‍ എഴുതി. 
34-38അവരുടെ ഗോത്രത്തലവന്മാരുടെ പട്ടിക 
ഇതാണ്‌: മെശോബാബ്‌, യമ്ളേക്‌: അമസ്യാവി 
ന്‍െറ പുത്രനായ യോശാ, യോവേല്‍, യോശി 
ബ്യാവിന്‍െറ പുത്രനായ യേഹൂ, സെരായാവി 
നെറ പുത്രനായ യോശിബ്യാവ്‌, അസീയേലി 
നെറ പുത്രനായ സെരായാവ്‌, എല്യാവേനാ 
യി, യയക്കോബാ, യെശോഹായാവ്‌, അസ 
യാവ്‌, അദീയേല്‍, യസിമീയേല്‍, ബെനായാവ്‌, 
ശിഫിയുടെ പുത്രനായ സീസാ എന്നിവരായി 
രുന്നു അവര്‍. അല്ലോന്‍െറ പുത്രനായിരുന്നു 
ശിഫി. യെദായാവിന്‍െറ പുത്രനായിരുന്നു അ 
ല്ലോ. യെദായാവ്‌ ശിമ്രിയുടെ പുത്രനും ശിമ്രി 
ശെമെയാവിനന്‍െറ പുത്രനും. ഇവരുടെ കുടുംബ 
ങ്ങള്‍ വളരെ വലുതായി വളര്‍ന്നു. 3%അവര്‍ 
ഗെദോര്‍ പട്ടണത്തിനു വെളിയില്‍ താഴ്വര 
യുടെ കിഴക്കന്‍ പ്രദേശത്തേക്കു പോയി. തങ്ങ 
ളുടെ ആടുമാടുകള്‍ക്കു മേയാന്‍ ഇടം തേടിയാ 
ണവര്‍ അങ്ങോട്ടു പോയത്‌. 40പുല്പ! ധാരാള 
മായുള്ള സമൃദ്ധമായ വയലുകള്‍ അവര്‍ കണ്ടു. 
അത്‌ ശാന്തിയും സമാധാനവും ഉള്ള സ്ഥലമാ 
യിരുന്നു. മുമ്പ്‌ ഹാമിന്‍െറെ പിന്‍ഗാമികളാ 
യിരുന്നു അവിടെ വസിച്ചിരുന്നത്‌. 44ഹിസ്കീ 
യാവ്‌ യെഹൂദാ രാജാവായിരുന്ന കാലത്തായി 
രുന്നു അത്‌. അവര്‍ ഗെദോരിലേക്കു വരികയും 
ഹാമ്ൃര്‍ക്കെതിരെ പോരാടുകയും ചെയ്തു. 
ഹാമൃരുടെ കൂടാരങ്ങള്‍ അവര്‍ തകര്‍ത്തു. അവി 
ടെ താമസിച്ചിരുന്ന മെയൂന്യര്‍ക്കെതിരെയും 
അവര്‍ യുദ്ധം ചെയ്തു. എല്ലാ മെയുന്യരെയും 
അവര്‍ നശിപ്പിച്ചു. ഇന്നും ഈ സ്ഥലത്ത്‌ 
മെയുന്യരാരും ഇല്ല. അതിനാല്‍ അവര്‍ അവിടെ 
വസിക്കാനാരംഭിച്ചു. തങ്ങളുടെ ആടുകള്‍ക്കാവ 
ശ്യമായത്ര പുല്ല്‌ അവിടെയുണ്ടായരുന്നതിനാ 
ലാണ്‌ അവര്‍ അവിടെ വസിച്ചത്‌. 
ദശിമെയോന്‍െറ ഗോത്രക്കാരായ അഞ്ഞൂറു 
പേര്‍ സേയീര്‍ മലമ്പ്രദേശത്തേക്കു പോയി. 
യിശിയുടെ പുത്രന്മാരായിരുന്നു അവരെ നയി 
ചത്‌. പെലാത്യാവ്‌, നെയര്യാവ്‌, രെഫായാവ്‌, 
ഉസ്റീയേല്‍ എന്നിവരായിരുന്നു ആ പുത്രന്മാര്‍. 
ആ സ്ഥലത്തെ താമസക്കാരുമായി ശിമെയോ 
നയര്‍ ഏറ്റുമുട്ടി. 
ഏതാനും അമാലേക്യര്‍ മാത്രമേ അവിടെ 
അപ്പോഴും വസിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഈ 
ശിമെയോന്യര്‍ അവരെകൊല്ലുകയും ചെയ്തു. 
അന്നു മുതല്‍ ഇന്നുവരെ ആ ശിമെയോന്ൃരാണ്‌ 
സേയീരില്‍ വസിക്കുന്നത്‌. 


















































1 ദിനവൃത്താന്തം 5:1-25 


രുബേന്‍െറ പിന്‍ഗാമികള്‍ 

13 യിസ്രായേലിന്‍റെ ആദ്യപുത്രനായിരു 

ന്നു രൂബേന്‍. മൂത്തപുത്രനുള്ള അവകാശ 
ങ്ങള്‍ രൂബേനു ലഭിക്കേണ്ടതായിരുന്നു. പക്ഷേ 
രൂബേന്‍ തന്‍െറ പിതാവിന്‍െറ ഭാര്യയുമായി 
ലൈംഗികബന്ധം ഉണ്ടായി. അതിനാല്‍ ആ 
അവകാശങ്ങള്‍ യോസേഫിന്‍റെ പുത്രന്മാര്‍ 
ക്കായിരുന്നു നല്‍കപ്പെട്ടത്‌. കുടുംബചരിത്ര 
ത്തില്‍ രൂബേന്‍െറെ പേര മൂത്തപുത്രനെന്ന നില 
യില്‍ ചേര്‍ക്കപ്പെട്ടിരുന്നില്ല. യെഹൂദാ തന്‍െറ 
സഹോദരന്മാരേക്കാള്‍ ശക്തനായിത്തീരുകയും 
നേതാക്കള്‍ അവന്‍െറ കുടുംബത്തില്‍നിന്നു 
ണ്ടാവുകയും ചെയ്തു. എന്നാല്‍ മൂത്ത പുത്രനു 
ലഭിക്കേണ്ട മറ്റെല്ലാ അവകാശങ്ങളും യോസേ 
ഫിനന്‍െറ കുടുംബത്തിനു ലഭിച്ചു. ഹാനോക്ക്‌, 
പല്ലൂ, ഹെസ്രോന്‍, കര്‍മ്മി എന്നിവരായിരുന്നു 
രൂബേന്‍െറ പുത്രന്മാര്‍. 
4യോവേലിനന്‍െറെ പിന്‍ഗാമികളുടെ പേരുകള്‍ 
ഇവയാണ്‌: ശെമയ്യാവ്‌ യോവേലിനന്‍െറ പുത്രന്‍. 
ഗോഗ്‌ ശെമയ്യാവിന്‍െറ പുത്രന്‍. ശിമെയി ഗോ 
ഗിന്‍െറപുത്രന്‍. ശിമെയിയുടെ പുത്ര൯മീഖാ. 
രെയായാവ്‌ മീഖയുടെ പുത്രന്‍. ബാല്‍ രെയാ 
യാവിന്‍െറെ പുത്രന്‍. 6ബെയേരബാലിനന്‍െറെ 
പുത്രന്‍. അശ്ശൂരിലെ രാജാവായ തിഗ്ളത്‌- 
പിലേസര്‍, ബെയേരയെ അവന്‍െറ വീട്ടില്‍ 
നിന്നും ഓടിച്ചു. അങ്ങനെ ബെയേരരാജാവി 
ന്‍െറ തടവുകാരനായി. രൂബേന്‍ ഗോത്രത്തിലെ 
ഒരു നേതാവായിരുന്നു ബെയേര. 

"ഗോത്രചരിത്രത്തില്‍ ചേര്‍ക്കപ്പെട്ടിരുന്നതു 
പോലെ തന്നെയാണ്‌ യോവേലിനെറെ സഹോ 
ദരന്മാരെയും അവന്‍െറ എല്ലാ ഗോത്രങ്ങളെയും 
പട്ടികയില്‍ ചേര്‍ത്തത്‌: യയീയേല്‍ മൂത്തപുത്ര 
നും പിന്നെ സെഖര്യാവും ബേലയും. “ബേല 
ആസാസിനന്‍െറ പുത്രന്‍. ആസാസ്‌ ശേമയുടെ 
പുത്രന്‍. ശേമായോവേലിന്‍െറ പുത്രന്‍. നെ 
ബോവും ബാല്‍-മെയോനും വരെയുള്ള അരോ 
വേര്‍ പ്രദേശം മുഴുവനും അവര്‍ താമസമാക്കി. 
9ബേലയുടെജനത കിഴക്ക്‌ യൂഫ്രട്ടീസുനദിക്കു 
സമീപം മരുഭൂമിയുടെ അരികുവരെ വസിച്ചു. 
ഗിലെയാദുദേശത്ത്‌ അവര്‍ക്ക്‌ ധാരാളം കന്നു 
കാലികളുള്ളതിനാലായിരുന്നു അവര്‍ അവിടെ 
താമസിച്ചത്‌. 1ശൌല്‍ രാജാവായിരുന്നപ്പോള്‍ 
ബേലയുടെ ആളുകള്‍ ഹഗ്രീയര്‍ക്കെതിരെ 
യുദ്ധം ചെയ്തു. അവര്‍ ഹഗ്രീയരെ പരാജയ 
പ്പെടുത്തി. ഹഗ്രീയരുടെ കൂടാരങ്ങളില്‍ ബേല 
യുടെ ആളുകള്‍ വസിച്ചു. അവര്‍ ആ കൂടാരങ്ങ 
ളില്‍ വസിക്കുകയും ഗിലെയാദിനു കിഴക്കുള്ള 
പ്രദേശമാകെ സഞ്ചരിക്കുകയും ചെയ്തു. 


























ഗാദിന്‍െറ പിന്‍ഗാമികള്‍ 

വ്ഗാദിന്‍െറ ഗോത്രക്കാര്‍ താമസിച്ചിരുന്നത്‌ 
രൂബേന്‍ ഗോത്രക്കാരുടെ വാസസ്ഥലത്തിനടു 
ത്തായിരുന്നു. അത്‌ സല്‍ക്കാ പട്ടണത്തിലേ 
ക്കുള്ള വഴിയില്‍ ബാശാന്‍ പ്രദേശത്തായിരുന്നു. 
12യോവേല്‍ ആയിരുന്നു ബാശാനിലെ ഒന്നാമ 
ത്തെ നേതാവ്‌. ശാഫാം രണ്ടാം നേതാവും. 
അനന്തരം യനായി നേതാവായി. മീഖായേല്‍, 
മെശുല്ലാം, ശേബ, യോരായി, യക്കാന്‍, സീയ, 
ഏബെര്‍ എന്നിവരായിരുന്നു ഏഴു സഹോദര 
ന്മാര്‍. 14അവര്‍ അബീഹയീലിനന്‍െറ പിന്‍ഗാമി 
കളായിരുന്നു. ഹൂരിയുടെ പുത്രനായിരുന്നു 
അബീഹയീല്‍. യരോഹയുടെ പൂത്രനായിരു 
ന്നു ഹൂരി. യരോഹ ഗിലെയാദിന്‍െറ പുത്രന്‍. 
ഗിലെയാദ്‌ മീഖായേലിനന്‍െറ പുത്രന്‍. മീഖാ 





414 


യേല്‍ യെശീശയിയുടെ പുത്രന്‍. യെശീശായി 
യഹദോവിന്‍െറ പുത്രൻ. യഹദോവ്‌ ബൂസി 
ന്‍െറ പുത്രന്‍. അഹി അബ്ദീയേലിന്‍െറ 
പുത്രന്‍. അബ്ദീയേല്‍ ഗൂനിയുടെ പുത്രന്‍. 
അഹിയായിരുന്നു അവരുടെ കുടുംബത്തിന്‍െറ 
നായകന്‍. 

16ഗാദിന്‍െറ ഗോത്രക്കാര്‍ ഗിലെയാദ്‌ പ്രദേശ 
ത്താണു വസിച്ചത്‌. ബാശാന്‍ പ്രദേശത്തും ബാ 
ശാനു ചുറ്റുമുള്ള ചെറുപട്ടണങ്ങളിലും അതിര്‍ 
ത്തിക്കു നേര്‍ക്കുള്ള ശാരോന്‍ പ്രദേശത്തെ വയ 
ലുകളിലും അവര്‍ വസിച്ചു. 

17യോഥാമിന്‍്ററയും യൊരോബെയാമിനന്‍െറെ 
യും കാലത്ത്‌ ഇവരുടെയെല്ലാം പേരുകള്‍ ഗാദി 
ന്‍െറ കുടുംബചരിത്രത്തില്‍ എഴുതപ്പെട്ടിരുന്നു. 
യോഥാം യെഹൂദയിലെ രാജാവായിരുന്നു. 
യൊരോബെയാം യിസ്രായേല്‍ രാജാവും. 











യുദ്ധനിപുണരായ ഏതാനും ഭടന്മാര്‍ 

18തനശ്ശെയുടെ പകുതി ഗോത്രത്തില്‍നിന്നും 
രൂബേന്െറയും ഗാദിന്‍െറയും ഗോത്രങ്ങളില്‍ 
നിന്നും യുദ്ധസന്നദ്ധരായ നാല്പത്തിനാലായി 
രത്തി എഴുന്നൂറ്റിയറുപതു ധൈര്യശാലികളു 
ണ്ടായിരുന്നു. അവര്‍ യുദ്ധനിപുണരായിരുന്നു. 
അവര്‍ വാളും പരിചയുമേന്തിയിരുന്നു. അമ്പും 
വില്ലും പ്രയോഗിക്കുന്നതിലും അവര്‍ സമര്‍ത്ഥ 
രായിരുന്നു. 9അവര്‍ ഹഗ്രീയര്‍ക്കും യെതൂര്‍, 
നാഫീശ്‌, നോദാബ്‌ വംശക്കാര്‍ക്കുമെതിരെ ഒരു 
യുദ്ധമാരംഭിച്ചു. 24ിമനഗ്കെ, രൂബേന്‍, ഗാദ്‌ എന്നീ 
ഗോത്രങ്ങളില്‍ നിന്നുള്ള അവര്‍ യുദ്ധത്തില്‍ 
ദൈവത്തോടു പ്രാര്‍ത്ഥിച്ചു. തങ്ങള്‍ ദൈവ 
ത്തില്‍ ആശ്രയിക്കുന്നതിനാല്‍ തങ്ങളെ സഹാ 
യിക്കാന്‍ അവര്‍ ദൈവത്തോടപേക്ഷിച്ചു. 
ഹഗ്രീയരെ തോല്‍പ്പിക്കുവാ൯ന്‍ ദൈവം അവരെ 
സഹായിച്ചു. ഹഗ്ര rons cde 
മറ്റാളുകളെയും അവര്‍ തോല്ലിച്ചു. മീഹഗ്രീയ 
രുടെ മൃഗങ്ങളെ അവര്‍ പിടിച്ചെടുത്തു. അന്‍പ 
തിനായിരം ഒട്ടകങ്ങള്‍, രണ്ടരലക്ഷം ആടുകള്‍, 
രണ്ടായിരം കഴുതകള്‍, ഒരുലക്ഷം മനുഷ്യര്‍ 
എന്നിവ അവര്‍ പിടിച്ചെടുത്തു. 2രൂബേ൯ 
ജനതയെ യുദ്ധത്തില്‍ ജയിക്കുവാന്‍ ദൈവം 
അനുഗ്രഹിച്ചതിനാല്‍ ധാരാളം ഹഗ്രീയര്‍ കൊ 
ലൃപ്പെടുകയും ചെയ്തു. അനന്തരം മനശ്ശെ, 
രൂബേന്‍, ഗാദ്‌ വംശക്കാര്‍ ഹഗ്രീയരുടെ ദേശങ്ങ 
ളില്‍ വസിച്ചു. ബാബിലോണ്‍ സൈന്യം 
യിനസ്ധരായേലുകാരെ തോല്ലിച്ച്‌ ബാബിലോണ്യ 
യില്‍ തടവുകാരാക്കുംവരെ അവര്‍ അവിടെ 
വസിച്ചു. 
മനശ്ശെയുടെ പകുതി ഗോത്രക്കാര്‍ ബാല്‍- 
ഹെര്‍മ്മോന്‍, സെനീര്‍, ഹെര്‍മ്മോന്‍പര്‍വൃതം 
എന്നിവയ്ക്കു നേരെ ബാശാന്‍ പ്രദേശത്തു 
വസിച്ചു. അവര്‍ വളരെ വലിയൊരു സംഘം 
ജനതയായിത്തീര്‍ന്നു. 

24തനഗ്ശെയുടെ പകുതി ഗോത്രത്തില്‍ നിന്നു 
ള്ള കുടുംബനാഥന്മാര്‍ ഇവരൊക്കെയായി രൂന്നു: 
ഏഫെര്‍, യിശി, എലീയേല്‍, അസ്ത്രീയേല്‍, 
യിരെമ്യാവ്‌. ഹോദവ്യാവ്‌, യഹദീയേല്‍ എന്നി 
വര്‍. അവരെല്ലാം കരുത്തരും ധൈരൃശാലികളു 
മായിരുന്നു. അവര്‍ കീര്‍ത്തിമാന്മാരായിരുന്നു. 
അവര്‍ തങ്ങളുടെ കുടുംബങ്ങളില്‍ നായകന്മാരു 
മായിരുന്നു. 25എന്നാല്‍ തങ്ങളുടെപൂര്‍വ്വികരുടെ 
ദൈവത്തിനെതിരെ അവര്‍ പാപം ചെയ്തു. 
അവര്‍ അവിടെ വസിച്ചിരുന്ന മറ്റു ജനതകളുടെ 
വ്യാജദൈവങ്ങളെ ആരാധിക്കാന്‍ തുടങ്ങി. ആ 
ജനതയെയാണ്‌ ദൈവം നശിപ്പിച്ചതും. 












































415 


2%യിസ്രായേലിനന്‍െറെ ദൈവം അശ്ശൂരിലെ 
രാജാവായിരുന്ന പൂലിനെ യുദ്ധതല്പരനാക്കി. 
തിഗ്ളത്ത്‌-പില്‍നേസര്‍ എന്നും അയാള്‍ക്ക്‌ 
പേരുണ്ടായിരുന്നു. മനശ്ശെ, രൂബേന്‍, ഗാദ്‌ 
എന്നീ ഗോത്രങ്ങളില്‍ നിന്നുള്ളവരോടു അ 
യാള്‍ യുദ്ധം ചെയ്തു. അവന്‍ അവരെ അവ 
രുടെ ഭവനങ്ങളില്‍നിന്നും തുരത്തുകുയും 
അവരെ തടവുകാരാക്കുകയും ചെയ്തു. പൂല്‍ 
അവരെ തലഹ്‌, ഹാബോര്‍, ഹാരാ എന്നിവിട 
ങ്ങളിലേക്കും ഗോസാ൯ നദീതീരത്തേക്കും കൊ 
ണ്ടുവന്നു. യിസ്രായേലിലെ ആ ഗോത്രക്കാര്‍ 
അന്നു മുതല്‍ ഇന്നു വരെ ആ സ്ഥലങ്ങളിലാണു 
വസിക്കുന്നത്‌. 





ലേവിയുടെ പിന്‍ഗാമികള്‍ 

6 ഗേര്‍ശോന്‍, കെഹാത്ത്‌, മെരാരി എന്നിവര്‍ 

ലേവിയുടെ പുത്രന്മാര്‍. 

2അമ്രാം. യിസ്ഹാര്‍, ഹെബ്രോന്‍, ഉസ്റ്ീയേല്‍ 
എന്നിവര്‍ കെഹാത്തിന്‍െറ പുത്രന്മാര്‍ 3അഹ 
രോന്‍, മോശെ, മിര്യാം എന്നിവര്‍ അമ്രാമിന്‍െറ 
സന്തതികള്‍. 

നാദാബ്‌, അബീഹു, ഏലെയാസാര്‍, ഇഥാ 
മാര്‍ എന്നിവര്‍ അഹരോനന്‍െറ പുത്രന്മാര്‍. 
“എലെയാസാര്‍ ഫീനെഹാസിന്‍െറ പിതാവ്‌. 
ഫീനെഹാസ്‌ അബീശൂവയുടെ പിതാവ്‌. 
ടഅബീശൂ വാബുക്കിയുടെ പിതാവ്‌. ബുക്കി 
ഉസ്സിയുടെ പിതാവ്‌. ആസ്തി സെരഹ്യായുടെ 
പിതാവ്‌. സെരഹ്യാ, മെരായോത്തിന്‍െറ 
പിതാവ്‌. ?മെരായോത്ത്‌ അമര്യാവിന്‍െറ പിതാ 
വ്‌. അമര്യാവ്‌ അഹീത്തൂബിന്‍െറ പിതാവ്‌. 8അ 
ഹീത്തൂബ്‌ സാദോക്കി റ്റെ പിതാവ്‌. സാദോക്ക്‌ 
അഹീമാസിന്‍െറ പിതാവ്‌. 9അഹീമാസ്‌ അസ 
ര്ാവിന്‍െറ പിതാവ്‌. അസര്യാവ്‌ യോഹാ 
നാനന്‍െറ പിതാവ്‌. Nിയോഹാനാന്‍, ശലോമോന്‍ 
യെരൂശലേമില്‍ പണിത ആലയത്തില്‍ പുരോ 
ഹിതനായി സേവനമനുഷ്ഠിച്ച അസര്യാ 
വിന്‍റെ പിതാവ്‌. 1അസര്യാവ്‌ അമര്യാവിന്‍െറ 
പിതാവ്‌. അമര്യാവ്‌ അഹീത്തൂബിന്‍െറ പിതാ 
വ്‌. 2അഹീത്തൂബ്‌ സാദോക്കിന്‍െറ പിതാവ്‌. 
സാദോക്ക്‌ ശല്പൂമിന്‍െറ പിതാവ്‌. 13ശല്പൂം ഹില്‍ 
ക്കീയാവിന്‍െറ പിതാവ്‌. ഹില്‍ക്കീയാവ്‌ അസ 
ര്യാവിന്‍റെറ പിതാവ്‌. 14അസര്യാവ്‌ സെരായാ 
വിന്‍െറ പിതാവ്‌. സെരായാവ്‌ യെഹോസാദാ 
ക്കിന്‍െറ പിതാവ്‌. 

യഹോവ യെഹുദയേയും യെരൂശലേമി 
നേയും തടവുകാരാക്കിയപ്പോള്‍ യെഹോസാ 
ദാക്കും തന്‍െറ വീട്ടില്‍നിന്നും തടവുകാരനാക്ക 
പ്പെട്ടു. അവര്‍ മറ്റൊരു രാജ്യത്ത്‌ തടവുകാരാ 
ക്കപ്പെട്ടു. നെബൂഖദ്‌ നേസരിനെക്കൊണ്ടാണ്‌ 
യഹോവ യെഹൂദയിലെയും യെരുശലേമിലെ 
യും ജനങ്ങളെ തടവുകാരാക്കിയത്‌. 











ലേവിയുടെ മറ്റു പിന്‍ഗാമികള്‍ 

16ഗെര്‍ശോന്‍, കെഹാത്ത്‌, മെരാരി എന്നിവര്‍ 
ലേവിയുടെ പുത്രന്മാര്‍. 17ലിബ്നിയും ശിമെ 
യിയും ഗൈര്‍ശോനെെറ പുത്രന്മാര്‍. 

18അമ്രാം, യിസ്ഹാര്‍, ഹെബ്രോന്‍, ഉസ്സീ 
യേല്‍ എന്നിവര്‍ കെഹാത്തിനന്‍െറ പുത്രന്മാര്‍. 
19മഹ്ളിയും മൂശിയും മെരാരിയുടെ പുത്രന്മാര്‍. 
ലേവിയുടെ ഗോത്രത്തിലെ കുടുംബങ്ങളുടെ 
ഒരു പട്ടികയാണിത്‌. തങ്ങളുടെ പിതാക്കന്മാ 
രുടെ പേര്‍ ആദ്യം വരത്തക്കവിധമാണവര്‍ 
പട്ടികയില്‍ ചേര്‍ക്കപ്പെട്ടത്‌: 


1 ദിനവൃത്താന്തം 5:26-6:38 


20ഗേര്‍ശോന്‍െറ പിന്‍ഗാമികള്‍ ഇവരാകുന്നു. 
ലിബ്നി ഗേര്‍ശോനന്‍െറ പുത്രന്‍. യഹത്ത്‌ ലി 
ബ്നിയുടെ പുത്രന്‍. സിമ്മായഹത്തിന്‍െറ പൂ 
ത്രന്‍. മ്യോവാഹ്‌ സിമ്മയുടെ പുത്രന്‍. ഇദ്ദോ 
യോവാഹിനന്‍െറ പുത്രന്‍. സേരഹ്‌ ഇദ്ദോയുടെ 
പുത്രന്‍. യെയഥ്രായി സേരഹിനന്‍െറ പുത്രന്‍. 

2കെഹാത്തിന്‍െറ പിന്‍ഗാമികള്‍: അമ്മീനാ 
ദാബ്‌ കെഹാത്തിനന്‍െറ പുത്രന്‍. കോരഹ്‌ അമ്മീ 
നാദാബിനന്‍െറ പുത്രന്‍. അസ്സീര്‍ കോരഹിനന്‍െറെ 
പുത്രന്‍. 2എല്‍ക്കാനാ അസ്സീരിന്‍െറ പുത്രന്‍. 
എബ്യാസാഫ്‌ എല്‍ക്കാനയുടെ പുത്രന്‍. 
അസ്സീര്‍ എബ്യാസ്ാാഫിന്‍െറെ പുത്രന്‍. 24തഹ 
ത്ത്‌ അസ്സീരിന്‍െറ പുത്രന്‍. ഉരരീയേല്‍ തഹ 
ത്തിന്‍െറ പുത്രന്‍. ഉസ്സീയാവ്‌ ഈരീയേലിന്‍െറ 
പുത്രന്‍. ശൌല്‍ ഉസ്സീയാവിനന്‍െറ പുത്രന്‍. 

25അമാസായിയും അഹീമോത്തും എല്‍ക്കാ 
നയുടെ പുത്രന്മാര്‍. 2സോഫായി എല്‍ക്കാന 
യൂടെ പുത്രന്‍. നഹത്ത്‌ സാഫായിയുടെ 
പുത്രന്‍. 27എലീയാബ്‌ നഹത്തിന്‍െറ പുത്രന്‍. 
യെരോഹാം എലീയാബിന്‍െറ പുത്രന്‍. എല്‍ 
ക്കാനാ യെരോഹാമിന്‍െറ പുത്രന്‍. ശമൂവേല്‍ 
എല്‍ക്കാനയുടെ പുത്രന്‍. യോവേല്‍ എന്ന 
മൂത്തപുത്രനും അബീയാവ്‌ എന്ന ഇളയവനും 
ശമൂവേലിനന്‍െറ പുത്രന്മാര്‍. 

29മെരാരിയുടെ പുത്രന്മാര്‍: മഹ്ളി മെരാരി 
യുടെ പുത്രന്‍, ലിബ്നി മഹ്ളിയുടെ പുത്രന്‍, 
ശിമെയി ലിബ്നിയുടെ പുത്രന്‍. ഉസ്റാശി 
മെയിയുടെ പുത്രന്‍. 30ശിമെയാ ഉസ്സയുടെ 
പുത്രന്‍. ഹഗ്ഗീയാവ്‌ ശിമെയയുടെ പുത്രന്‍. 
അസായാവ്‌ ഹഗ്ലീയാവിന്‍െറ പുത്രന്‍. 








ആലയ ഗായകര്‍ 

31സാക്ഷ്യപെട്ടകം സ്ഥാപിക്കപ്പെട്ടതിനു 
ശേഷം യഹോവയുടെ ആലയത്തിലെ കൂടാര 
ത്തില്‍ ഗാനങ്ങളുടെ ചുമതലക്കാരായി ദാവീദ്‌ 
തെരഞ്ഞെടുത്തവര്‍ ഇവരാണ്‌. 32വിശുദ്ധകൂടാ 
രത്തില്‍ ഗാനമാലപിച്ചുകൊണ്ട്‌ അവര്‍ ശുശ്രൂ 
ഷ നടത്തി. വിശുദ്ധകൂടാരത്തിന്‌ സമ്മേളനക്കൂ 
ടാരമെന്നും പേരുണ്ട്‌. ശലോമോന്‍ യെരുശലേ 
മില്‍ യഹോവയുടെ ആലയം പണിയുംവരെ 
അവര്‍ അവിടെ ശുശ്രൂഷ നടത്തി. അവര്‍ക്കു 
നല്‍കപ്പെട്ടിരുന്ന ചട്ടങ്ങള്‍ പിന്തുടര്‍ന്നാണ്‌ 
അവര്‍ ശുശ്രൂഷ നടത്തിയത്‌. 

ദദഗാനശുശ്രൂഷ നടത്തിയവരുടെയും അവ 
രുടെ പുത്രന്മാരുടെയും പേരുകള്‍ ഇവയാണ്‌: 

കെഹാത്യ കുടുംബത്തിന്‍െറ പിന്‍ഗാമികള്‍: 
ഗായകനായ ഹേമാന്‍൯. യോവേലിന്‍െറ പുത്ര 
നായിരുന്നു ഹേമാ൯. യോവേല്‍ ശമൂവേലി 
നെറ പുത്രന്‍. ദശ്ശമമൂവേല്‍ എല്‍ക്കാനയുടെ 
പുത്രന്‍. എല്‍ക്കാനാ യെരോഹാമിന്‍െറെ 
പുത്രൻ. യെരോഹാം എലീയേലിനന്‍െറ പുത്രന്‍. 
എലീയേല്‍ തോഹയുടെ പുത്രന്‍. 33തോഹസൂ 
ഫിറ പുത്രന്‍. സൂഫ്‌ എല്‍ക്കാനയുടെ 
പുത്രന്‍. എല്‍ക്കാനാ മഹത്തിന്‍െറെ പുത്രന്‍. 
മഹത്ത്‌ അമാസായിയുടെ പുത്രന്‍. 3അമാ 
സായി എല്‍ക്കാനയുടെ പുത്രന്‍. എല്‍ക്കാനാ 
യോവേലിനന്‍െറെ പുത്രന്‍. യോവേല്‍ അസര്യാ 
വിററ പുത്രന്‍. അസര്യാവ്‌ സെഫന്യാ 
വിനന്‍െറ പുത്രന്‍. 37സെഫന്യാവ്‌ തഹത്തിന്‍െറ 
പുത്രന്‍. തഹത്ത്‌ അസ്സീരിന്‍െറ പുത്രന്‍. 
അസ്സീര്‍ എബ്യാസാഫിനെറ പുത്രന്‍. എബ്യാ 
സാഫ്‌ കോരഹിനന്‍െറ പുത്രന്‍. 38കോരഹ്‌ യിസ്‌ 
ഹാരിന്‍െറ പുത്രന്‍. യിസ്ഹാര്‍ കെഹാത്തി 




















1 ദിനവൃത്താന്തം 6:39-73 


ന്‍െറ പുത്രന്‍. കെഹാത്ത്‌ ലേവിയുടെ പുത്രന്‍. 
ലേവി യിസ്രായേലിന്‍റെ പുത്രന്‍. 

33ആസാഫ്‌ ഹേമാന്‍െറ ചാര്‍ച്ചക്കാരനായി 
രുന്നു. ഹേമാന്‍െറ വലതു വശത്തായിരുന്നു 
ആസാഫ്‌ ശുശ്രൂഷ നടത്തിയിരുന്നത്‌. ബേരെ 
ഖ്യാവിന്‍െറ പുത്രനായിരുന്നു ആസാഫ്‌. ബേ 
ഖെര്യാവ്‌ ശിമെയയുടെ പുത്രന്‍. 40ശിമെയാ 
മീഖായേലിനന്‍െറെ പുത്രൻ. മീഖായേല്‍ ബയശേ 
യാവിന്‍െറ പുത്രന്‍. ബയശേയാവ്‌ മല്‍ക്കി 
യുടെ പുത്രന്‍. 41മല്‍ക്ക്‌ി എത്നിയുടെ പുത്രന്‍. 
എത്നി സേരഹിന്‍െറ പുത്രന്‍. സേരഹ്‌ അദായാ 
വിറ്റ പുത്രന്‍. 4അദായാവ്‌ ഏഥാനന്‍െറ 
പുത്രന്‍. ഏഥാന്‍ സിമ്മയുടെ പുത്രന്‍. സിമ്മാ 
ശിമെയിയുടെ പുത്രന്‍. 4്ശിമെയി യഹത്തി 
നെറ പുത്രന്‍, യഹത്ത്‌ ഗേര്‍ശോമിന്‍െറ 
പുത്രന്‍, ഗേര്‍ശോം ലേവിയുടെ പുത്രന്‍. 

4്മെരാരിയുടെ പിന്‍ഗാമികള്‍ ഹേമാന്‍െറ 
യും ആസാഫിന്‍െറയും ചാര്‍ച്ചക്കാരായിരുന്നു. 
ഹേമാന്‍െറ ഇടതു വശത്തെ ഗായകസംഘമാ 
യിരുന്നു അവര്‍. ഏഥാ൯ കീശിയുടെ പുത്രന്‍. 
കീശി അബ്ദിയുടെ പുത്രന്‍. അബ്ദി, മല്ലൂക്കി 
നെറ പുത്രന്‍. 4്തല്ലൂക്ക്‌ ഹശബ്യാവിന്‍െറ പൂ 
ത്രന്‍. ഹശബ്യാവ്‌ അമസ്യാവിന്‍െറ പുത്രന്‍. 
അമസ്യാവ്‌ ഹില്‍ക്കീയാവിന്‍െറ പുത്രന്‍. 
4ഹോില്‍ക്കീയാവ്‌ അംസിയുടെ പുത്രന്‍. അംസി 
ബാനിയുടെ പുത്രന്‍. ബാനിശാമെരിന്‍െറ 
പുത്രന്‍. 4ശാമെര്‍ മഹ്ളിയുടെ പുത്രന്‍. മഹ്ളി 
മൂശിയുടെ പുത്രന്‍. മൂശി മെരാരിയുടെ 
പുത്രന്‍. മെരാരി ലേവിയുടെ പുത്രന്‍. 

ലേവിയുടെ ഗോത്രക്കാരായിരുന്നു ആസാ 
ഫിന്‍െറയും ഹേമാന്‍െറയും സഹോദരന്മാര്‍. 
ലേവിയുടെ ഗോത്രക്കാരെ ലേവ്യര്‍ എന്നും 
വിളിച്ചിരുന്നു. വിശുദ്ധകൂടാരത്തില്‍ ജോലി 
ചെയുവാന്‍ തെരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു 
ലേവ്യര്‍. വിശുദ്ധകൂടാരമായിരുന്നു ദൈവത്തി 
നെറ വസതി. 4എന്നാല്‍ ഹോമയാഗങ്ങളുടെ 
യും ധൂപങ്ങളുടെയും യാഗപീഠങ്ങളില്‍ ധൂപ 
ങ്ങള്‍ കത്തിക്കാന്‍ അഹരോന്‍റെ പിന്‍ഗാമി 
കള്‍ മാത്രമേ അനുവദിക്കപ്പെട്ടിരുന്നുള്ളൂ. ദൈവ 
ത്തിന്‍റെ ആലയത്തിലെ അതിവിശുദ്ധസ്ഥല 
ത്തെ എല്ലാ ജോലികളും ചെയ്തിരുന്നത്‌ അഹ 
രോനന്‍െറ പി൯ഗാമികളായിരുന്നു. യിസ്രായേല്‍ 
ജനതയെ ശുദ്ധീകരിക്കുന്നതിനുള്ള ആചാര 
ങ്ങള്‍ അനുഷ്ഠിച്ചിരുന്നതും അവരായിരുന്നു. 
മോശെ കല്ലിച്ച എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും 
അവര്‍ അനുസരിച്ചു. മോശെ ദൈവത്തിന്‍െറ 
ദാസനായിരുന്നു. 





























അഹരോന്‍െറ പിന്‍ഗാമികള്‍ 

5ണഇവരായിരുന്നു അഹരോന്‍റെ പുത്രന്മാര്‍: 
എലെയാസാര്‍ അഹരോന്‍െറ പുത്രന്‍. ഫീനെ 
ഹാസ്‌ എലെയാസാരിനന്‍െറ പുത്രന്‍. അബീശൂ 
വാ ഫീനെഹാസിനന്‍െറ പുത്രന്‍. ട1ബുക്കി 
അബീശൂവായുടെ ee ഉസ്റ്ി ബുക്കിയുടെ 
പുത്രന്‍. സെരഹ്യാവ്‌ ഉസ യുടെ പുത്രന്‍. 52മെ 
രായോത്ത്‌ സെരഹ്യാവിന്‍െറ പുത്രന്‍. അമര്യാ 
വ്‌ മെരായോത്തിന്‍െറ പുത്രന്‍. അഹീത്തൂബ്‌ 
അമര്യാവിന്‍െറ പുത്രന്‍. 53സാദോക്ക്‌ അഹീതൂ 
ബിനന്‍െറ പുത്രന്‍. അഹീമാസ്‌ സാദോക്കിനെറ 
പുത്രന്‍. 





ലേവ്യ ഭവനങ്ങള്‍ 
5അആഹരോനന്‍്റെ പിന്‍ഗാമികള്‍ വസിച്ചി 
രുന്ന സ്ഥലങ്ങള്‍ ഇവയാണ്‌. അവര്‍ക്ക്‌ നല്‍ക 


416 


പ്പെട്ടിരൂന്ന സ്ഥലത്താണ്‌ അവര്‍ വസിച്ചിരു 
ന്നത്‌. ലേവ്യർക്കു നല്‍കപ്പെട്ടിരുന്ന ഭൂമിയില്‍ 
ആദ്യപങ്കു ലഭിച്ചത്‌ കെഹാത്യര്‍ക്കായിരുന്നു. 
ട്ഹെബ്രോ൯ പട്ടണവും അതിനുചുറ്റുമുള്ള 
വയലുകളുമാണ്‌ അവര്‍ക്കു നല്‍കപ്പെട്ടിരുന്നത്‌. 
അത്‌ യെഹുദാപ്രദേശത്തായിരുന്നു. 5 എന്നാല്‍ 
ഹെബ്രോന്‍ പട്ടണത്തിനു ചുറ്റുമുള്ള ഗ്രാമ 
ങ്ങളും പട്ടണങ്ങളില്‍നിന്നും വളരെ അകലെ 
യുള്ള വയലുകളും യെഫുന്നയുടെ പുത്രനായ 
കാലേബിനായിരുന്നു നല്‍കിയിരുന്നത്‌. 57അഹ 
രോനന്‍െറ പി൯ഗാമികള്‍ക്കു ഹെബ്രോന്‍ നഗര 
മാണ്‌ നല്‍കപച്പെട്ടിരുന്നത്‌. ഹെബ്രോന്‍ സുര 
ക്ഷിതത്വത്തിന൯െറെ നഗരമായിരുന്നു. ലിബ്നാ, 
യത്ഥീര്‍, എസ്തെമോവയും, $ഹീലേന്‍, ദെ 
ബീര്‍, 59ആശാന്‍, യുത്താ, ബേത്ത്‌- ശേമെശ്‌ 
നഗരങ്ങളും അവര്‍ക്കു നല്‍കപ്പെട്ടിരുന്നു. എല്ലാ 
നഗരങ്ങളും അവയ്ക്കുചുറ്റുമുള്ള വയലുകളും 
അവര്‍ക്കു ലഭിച്ചിരുന്നു. 9ബെന്യാമീ൯ന്‍ ഗോത്ര 
ക്കാര്‍ക്കു ഗിബെയോന്‍, ഗേബാ, അല്ലേമെത്ത്‌, 
അനാഥോത്ത്‌ എന്നീ നഗരങ്ങള്‍ നല്‍കിയി 
രുന്നു. ആ നഗരങ്ങളും അവയ്ക്കുചുറ്റുമുള്ള വയ 
ലുകളും മുഴുവന്‍ അവര്‍ക്കു ലഭിച്ചു. കെഹാത്യ 
കുടുംബങ്ങള്‍ക്ക്‌ പതിമൂന്നു നഗരങ്ങള്‍ നല്‍ക 
പെട്ടിരുന്നു. 

ദകെഹാത്ൃരുടെ ബാക്കി പിന്‍ഗാമികള്‍ക്ക്‌ 
മനശ്ശെയുടെ പകുതി ഗോത്രക്കാരുടെ പട്ടണ 
ങ്ങള്‍ ലഭിച്ചു. 2ഗേര്‍ശോനന്‍െറെ പി൯ഗാമിക 
ളായ ഗോത്രക്കാര്‍ക്ക്‌ പതിമൂന്നു നഗരങ്ങള്‍ 
ലഭിച്ചു. യിസ്റ്റാഖാര്‍, ആശേര്‍, നഫ്താലി, 
മനശ്ശെയുടെ ബാശാനില്‍ താമസിക്കുന്നവരുടെ 
ഭാഗം എന്നിവരില്‍ നിന്നു ലഭിച്ചതാണ്‌ ഈ 
നഗരങ്ങള്‍. 

ഒമെരാരിയുടെ പിന്‍ഗാമികളായ ഗോത്ര 
ങ്ങള്‍ക്ക്‌ പന്ത്രണ്ടു നഗരങ്ങള്‍ ലഭിച്ചു. രൂബേന്‍, 
ഗാദ്‌, സെബൂലൂന്‍ എന്നീ ഗോത്രങ്ങളില്‍ 
നിന്നാണ്‌ അവര്‍ക്ക്‌ ആ നഗരങ്ങള്‍ ലഭിച്ചത്‌. 
നറുക്കെടുപ്പിലൂടെയാണ്‌ അവര്‍ക്ക്‌ ആ നഗര 
ങ്ങള്‍ ലഭിച്ചത്‌. അതിനാല്‍ യിസ്രായേലുകാര്‍ 
ആ പട്ടണങ്ങളും വയലുകളും ലേവ്യർക്കു 
നല്‍കി. ടയെഹുദാ, ശിമെയോന്‍, ബെന്യാമീന്‍ 
ഗോത്രക്കാരില്‍ നിന്നാണ്‌ ആ നഗരങ്ങള്‍. ഏതു 
ലേവ്യകുടുംബത്തിന്‌ ഏതു നഗരമെന്ന്‌ അവര്‍ 
നറുക്കെടുപ്പിലൂടെ നിശ്ചയിച്ചു. 

66എഫ്രയീംഗോത്രക്കാര്‍ ചില കെഹാത്യ 
കുടുംബങ്ങള്‍ക്ക്‌ ഏതാനും പട്ടണങ്ങള്‍ നല്‍കി. 
നറുക്കെടുപ്പിലൂടെയാണ്‌ അവര്‍ ആ പട്ടണ 
ങ്ങള്‍ തെരഞ്ഞെടുത്തത്‌. ശെഖേംനഗരം അവ 
രക്കു നല്‍കപ്പെട്ടു. ശെഖേം ഒരു സുരക്ഷാ നഗര 
മായിരുന്നു. ഗേസെര്‍, ഒയൊക്മെയാം, ബേത്ത്‌- 
ഹോരോന്‍ 69അയ്യാലോന്‍, ഗത്ത്‌-രിമ്മോന്‍ 
എന്നീ പട്ടണങ്ങളും അവര്‍ക്കു നല്‍കപ്പെട്ടു. 
എഫ്രയീമിലെ മലമ്ത്രദേശത്തായിരുന്നു ആ 
പട്ടണങ്ങള്‍. 7മനശ്ശേയുടെ പകുതി ഗോത്രക്കാ 
രില്‍നിന്നും യിനസ്രായേലുകാര്‍ ആനേര്‍, ബിലെ 
യാം എന്നീ പട്ടണങ്ങള്‍ കെഹാതൃകുടുംബ 
ങ്ങള്‍ക്കു നല്‍കി. 


























മറ്റു ലേവ്യകുടുംബക്കാര്‍ക്കും ഭവനങ്ങള്‍ 

വ്ഗേര്‍ശോന്‍ കുടുംബങ്ങള്‍ക്ക്‌ മനശ്ശെയുടെ 
പകുതി ഗോത്രക്കാരില്‍നിന്നും ബാശാ൯ അശ്‌ 
തരോത്‌ പ്രദേശത്തുള്ള ഗോലാന്‍ പട്ടണങ്ങള്‍ 
ലഭിച്ചു. 723ഗേര്‍ശോന്‍ കുടുംബങ്ങള്‍ക്ക്‌ 
കേദെശ്‌, ദാബെരത്ത്‌, രാമോത്ത്‌, ഗന്നിം എന്നീ 
പട്ടണങ്ങള്‍ യിസ്സാഖാരിന്റെ ഗോത്രക്കാരില്‍ 


417 


നിന്നും കിട്ടി. ആ പട്ടണങ്ങള്‍ക്കടുത്തുള്ള വയ 
ലുകളും അവര്‍ക്കു ലഭിച്ചു. 

7475ഗേര്‍ശോന്‍ കുടുംബങ്ങള്‍ക്ക്‌ മാശാല്‍, 
അബ്ദോന്‍, ഹൂക്കോക്ക്‌, രെഹോബ്‌ എന്നീ 
പട്ടണങ്ങള്‍ ആശേരിന്‍്ററ ഗോത്രക്കാരില്‍ 
നിന്നും ഗേര്‍ശോന്‍ കുടുംബക്കാര്‍ക്ക്‌ ലഭിച്ചു. 

7ഗേര്‍ശോന്‍ കുടുംബക്കാര്‍ക്ക്‌ ഗലീലയിലെ 
കേദെശ്‌, ഹമ്മോന്‍, കിര്യഥയീം എന്നീ സ്ഥല 
ങ്ങള്‍ നഫ്താലിയുടെ ഗോത്രക്കാരില്‍നിന്നും 





1 ദിനവൃത്താന്തം 6:74-7:21 


മുപ്പത്തിനാല്‍ ഭടന്മാരുണ്ടായിരുന്നുവെന്ന്‌ അവ 
രുടെ കുടുംബചരിത്രം പറയുന്നു. 

8സെമീരാ, യോവാശ്‌, എലീയേസെര്‍, 
എല്യോവേനായി, ഒമ്രി, യെരേമോത്ത്‌, അബീ 
യാവ്‌, അനാഥോത്ത്‌, ആലേമെത്ത്‌ എന്നിവര്‍ 
ബേഖെരിനന്‍െറെ പുത്രന്മാര്‍. അവരെല്ലാവരും 
ബേഖെരിനന്‍െറ പുത്രന്മാരായിരുന്നു. 9കുടുംബ 
നാഥന്മാര്‍ ആരാണെന്ന്‌ കുടുംബചരിത്രം പറ 
യുന്നുണ്ട്‌. അവരുടെ കുടുംബചരിത്രമനുസരിച്ചു 








ലഭിച്ചു. ആ പട്ടണങ്ങള്‍ക്കടുത്തുള്ള വയലു 
കളും അവര്‍ക്കു ലഭിച്ചു. 

77"ബാക്കിയുള്ള ലേവ്യര്‍ മെരാരി കുടുംബങ്ങ 
ളായിരുന്നു. സെബൂലൂന്‍ ഗോത്രക്കാരില്‍ 
നിന്നും അവര്‍ക്ക്‌ യൊകനീം, കര്‍ത്താ, രിമ്മോ 
നോ, താബോര്‍ എന്നീ പട്ടണങ്ങള്‍ ലഭിച്ചു. 
ആ പട്ടണങ്ങള്‍ക്കടുത്തുള്ള വയലുകളും അവര്‍ 
ക്ക്‌ ലഭിച്ചു. 

78-79൭മരാരി കുടുംബക്കാര്‍ക്ക്‌ മരുഭൂമിയിലെ 
ബേസെര്‍, യഹസാ, കെദേമോത്ത്‌, മേഫാത്ത്‌ 
എന്നീപട്ടണങ്ങള്‍ ലഭിച്ചു. യോര്‍ദ്ദാന്‍ നദി 
യുടെ കിഴക്കേക്കരയില്‍ യെരീഹോ നഗര 
ത്തിനു കിഴക്കു വസിച്ചിരുന്ന രൂബേന്‍ ഗോത്ര 
ക്കാരില്‍ നിന്നാണ്‌ അവര്‍ക്ക്‌ ഈ ദേശം ലഭി 
ച്ചത്‌. ഈ മെരാരി കുടുംബങ്ങള്‍ക്ക്‌ ആ പട്ടണ 
ങ്ങള്‍ക്കടുത്തുള്ള വയലുകളും ലഭിച്ചു. 

80-31ഗിലെയാദിലെ രാമോത്ത്‌, മഹനയീം, 
ഹെശ്ബോന്‍, യാസേര്‍ എന്നീ പട്ടണങ്ങളും 
മെരാരികുടും ബക്കാര്‍ക്ക്‌ ഗാദുഗോത്രക്കാരില്‍ 
നിന്നും ലഭിച്ചു. ആ പട്ടണങ്ങള്‍ക്കു ചുറ്റുമുള്ള 
വയലുകളും അവര്‍ക്കു ലഭിച്ചു. 


യിസ്റ്റാഖാരിന്‍െറ പിന്‍ഗാമികള്‍ 

Toc നാലു പുത്രന്മാരുണ്ടായി 

രുന്നു. തോലാ, പൂവാ, യാശൂബ്‌, ശിമ്രോന്‍ 
എന്നായിരുന്നു അവരുടെ പേരുകള്‍. 

2൭സ്സി, രെഫായാവ്‌, യെരിയേല്‍, യഹ്മായി, 
യിബസാം, ശെമൂവേല്‍ എന്നിവര്‍ തോലയുടെ 
പുത്രന്മാര്‍. അവരെല്ലാം തങ്ങളുടെ കുടുംബ 
നേതാക്കന്മാരായിരുന്നു. അവരും അവരുടെ 
പിന്‍ഗാമികളും ശക്തരായ പടയാളികളായി 
രുന്നു. അവരുടെ കുടുംബങ്ങള്‍ വളര്‍ന്നു. ദാവീദ്‌ 
രാജാവാകുന്ന കാലംവരെ സമര്‍ത്ഥരായ ഇരു 
പത്തീരായിരംപേര്‍ അതിലുണ്ടായിരുന്നു. 

യിസ്രഹ്യാവ്‌ ഉസ്സിയുടെ പുത്രന്‍. മീഖാ 
യേല്‍, ഓബദ്യാവ്‌, യോവേല്‍, യിശ്യാവ്‌ എന്നി 
വര്‍ യിസ്രാഹ്യാവിന്‍റെറ പുത്രന്മാര്‍. അവരഞ്ചു 
പേരും തങ്ങളുടെ കുടുംബങ്ങളുടെ തലവന്മാരാ 
യിരുന്നു. “അവര്‍ക്ക്‌ യുദ്ധസന്നദ്ധരായ മുപ്പ 
ത്താറായിരം ഭടന്മാരുണ്ടെന്ന്‌ അവരുടെ കുടുംബ 
ചരിത്രം പറയുന്നു. അവര്‍ക്ക്‌ ധാരാളം ഭാര്യ 
മാരും കുട്ടികളുമുണ്ടായിരുന്നതിനാല്‍ വലിയ 
കുടുംബമായിരുന്നു അവരുടേത്‌. 

യിസ്താഖാരിന്‍െറ മുഴുവന്‍ ഗോത്രങ്ങളിലു 
മായി എണ്‍പത്തേഴായിരം ശക്തരായ പടയാ 
ളികളുണ്ടെന്ന്‌ കുടുംബ ചരിത്രം കാണിക്കുന്നു. 


ബെന്യാമീന്‍൯ന്‍െറ പിന്‍ഗാമികള്‍ 
ബെന്യാമീന്‍ മൂന്നു പുത്രന്മാര്‍. ബേല, ബേ 
ഖെര്‍, യെദിയയേല്‍ എന്നിവര്‍. 

'ബേലായ്ക്കു അഞ്ചു പുത്രന്മാര്‍. എസ്‌ 
ബോന്‍, ഉസ്സി, ഉസ്സീയേല്‍, യെരിമോത്ത്‌, ഈരി 
എന്നിവര്‍. അവര്‍ തങ്ങളുടെ കുടുംബനാഥന്മാ 
രായിരുന്നു. അവര്‍ക്ക്‌ ഇരുപത്തീരായിരത്തി 





അവരുടെ സൈന്യസംഖ്യ ഇരുപതിനായി 
രത്തി ഇരുന്നൂറാണ്‌. 

10ബില്‍ഹാന്‍ യെദീയയേലിനന്‍െറ പുത്രന്‍. 
യെവൂശ്‌, ബെന്യാമീന്‍, ഏഹൂദ്‌, കെനയനാ, 
സ്വഥാന്‍, തര്‍ശീശ്‌, അഹീശാഹര്‍ എന്നിവര്‍ 
ബില്‍ഹാനന്‍െറെ പുത്രന്മാര്‍. 1യെദീയയേലി 
ന്‍െറ പുത്രന്മാരെല്ലാം തങ്ങളുടെ കുടുംബനാഥ 
ന്മാരായിരുന്നു. യുദ്ധസന്നദ്ധരായ പതിനേഴാ 
യിരത്തി ഇരുന്നൂറ്‌ ഭടന്മാര്‍ അവര്‍ക്കുണ്ടായി 
രുന്നു. 

12ശൂപ്പ്രീയരും ഹുപ്പീയരുമായിരുന്നു ഈരി 
നന്‍െറെ പിന്‍ഗാമികള്‍. ഹൂശിം അഹേരിന്‍െറ 
പുത്രന്‍. 


നഫ്താലിയുടെ പിന്‍ഗാമികള്‍ 
13യഹ്‌ സീയേല്‍, ഗൂനി, യേസെര്‍, ശല്ലൂം 
എന്നിവര്‍ ബില്‍ഹയില്‍ നഫ്താലിയുടെ 
പുത്രന്മാര്‍. 


മനശ്ശെയുടെ പിന്‍ഗാമികള്‍ 

14മനശ്ശെയുടെ പിന്‍ഗാമികള്‍ ഇവരാണ്‌: 

മനശ്ശെയ്ക്കും അയാളുടെ അരാമൃക്കാരിയായ 
ദാസിയ്ക്കും അസ്രീയേല്‍ എന്നൊരു പുത്രനു 
ണ്ടായിരുന്നു. മാഖീരും അവരുടെ പുത്രനായി 
രുന്നു. മാഖീര്‍ ഗിലെയാദിന്‍െറ പിതാവ്‌. 15ഹൂ 
പ്ീയരില്‍നിന്നും ശൂപ്പീയരില്‍നിന്നും മാഖീര്‍ 
ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. മാഖീറിന്‍െറ 
സഹോദരിയുടെ പേര്‍ മയഖാ എന്നായിരുന്നു. 
ശെലോഫെഹാദ്‌ എന്നായിരുന്നു അവളുടെ 
പേര്‍. അവള്‍ക്കു പുത്രിമാര്‍ മാത്രമേ ഉണ്ടായിരു 
ന്നുള്ളൂ. 

1മാഖീരിന്‍െറ സഹോദരി മയഖായ്ക്കു ഒരു 
പൂത്രനുണ്ടായിരുന്നു. മയഖാ ആ പുത്രന്‌ 
പേരെശ്‌ എന്നു പേരിട്ടു. ഗേരെശ്‌ എന്നായി 
രുന്നു പേരെശിന്‍െറെ സഹോദരന്‍െറ പേര്‌. 
ഉനലാമും രേക്കെമും ഗേരെശിന്‍െറ പുത്രന്മാര്‍. 

17ബെദാ൯ന്‍ ഉലാമിനന്‍െറെ പുത്രൻ. ഗിലെയാ 
ദിനെറെ പിന്‍ഗാമികള്‍ ഇവരായിരുന്നു. ഗിലെ 
യാദ്‌ മാഖീരിന്‍െറ പുത്രന്‍. മാഖീര്‍ മനശ്ശെ 
യുടെ പുത്രന്‍. മാഖീരിന്റെ സഹോദര 
ഹമ്മോലേമഖെത്തിന്‌ ഇശ്‌-ഹോദ്‌, അബീയേ 
സെര്‍, മഹ്ളാ എന്നിവര്‍ പുത്രന്മാര്‍. 

19അഹ്യാന്‍, ശേഖെം, ലിക്കെഹി, അനീയാം 
എന്നിവര്‍ ശെമീദയുടെ പുത്രന്മാര്‍. 





എഫ്രയീമി൯ന്‍െറ പിന്‍ഗാമികള്‍ 

20എഫ്രയീമിന്‍െറെ പിന്‍ഗാമികളുടെ പേരു 
കള്‍ ഇവയായിരുന്നു. ശൂഥേലഹ്‌ എഫ്രയീ 
മിന്‍റെ പുത്രന്‍. ശൂഥേലഹിന്‍െറ പുത്രന്‍ 
ബേരെദ്‌. ബേരെദിന്‍െറ പുത്രന്‍ തഹത്ത്‌. തഹ 
ത്തിന്‍റെ പുത്രന്‍ എലാദാ. 2എലാദയുടെ 
പുത്രന്‍ തഹത്ത്‌. തഹത്തിന്‍െറ പുത്രന്‍ 
സബാദ്‌. സബാദിന്‍െറ പുത്രന്‍ ശൂഥേലഹ്‌. 

ഗത്തു നഗരത്തില്‍ വളര്‍ന്ന ഏതാനുംപേര്‍ 
എസെരിനെയും എലാദയെയും വധിച്ചു. 


1 ദിനവൃത്താന്തം 7:22-8:29 


ഗത്തിലുള്ള അവരുടെ കന്നുകാലികളെയും 
ആടുകളെയും മോഷ്ടിക്കാന്‍ എസെരും എലാ 
ദയും പോയതു കൊണ്ടാണതു സംഭവിച്ചത്‌. 
2എഫ്രയീമായിരുന്നു എസെരിന്‍െറയും എലാ 
ദയുടെയും പിതാവ്‌. എസെരിന്‍െറയും എലാദ 
യുടെയും മരണത്തില്‍ എഫ്രയീം അനവധി 
ദിവസം കരഞ്ഞു. എഫ്രയീമിന്‍െറ കുടുംബ 
ക്കാര്‍ അയാളെ സമാശ്വസിപ്പിക്കാ൯ന്‍ വന്നു. 
പിന്നീട്‌ എഫ്രയീം തന്‍െറ ഭാര്യയുമായി 
വേഴ്ചയിലേര്‍പ്പെട്ടു. എഫ്രയീമിന്‍െറ ഭാര്യ 
ഗര്‍ഭിണിയാവുകയും ഒരു പുത്രനെ പ്രസവി 
ക്കുകയും ചെയ്തു. തന്‍െറ കുടുംബത്തിനെ 
ന്തോ ദോഷം സംഭവിച്ചിരിക്കുന്നതിനാല്‍ എഫ്ര 
യീം അവന്‍ ബെരീയാവ്‌ എന്നു പേരിട്ടു. 24ശെ 
യെരാ ആയിരുന്നു എഫ്രയീമിന്‍െറ പുത്രി. 
ശെയെരാ, താഴത്തെ ബേത്ത്‌-ഹോരോനും മുക 
ളിലത്തെ ബേത്ത്‌ -ഹോരോനും താഴത്തെ 
ഉസ്റ്റേന്‍-ശെയെരയും മുകളിലത്തെ ഉസ്സേ൯ 
ശെയെരയും നിര്‍മ്മിച്ചു. 

25രേഫഹ്‌ എഫ്രയീമിന്‍െറ പുത്രന്‍. രേശെഫ്‌ 
രേഫഹിനന്‍െറ പുത്രന്‍. തേലഹ്‌ രേശെഫിനന്‍െറെ 
പുത്രന്‍. തഹന്‍൯ന്‍ തേലഹിന്‍െറ പുത്രന്‍. 2ലദാ൯ 
തഹന്‍െറ പുത്രന്‍. അമ്മീഹൂദ്‌ ലദാന്‍െറ 
പുത്രന്‍. എലീശാമാ അമ്മീഹൂദിന്‍െറെ പുത്രന്‍. 
27നൂന്‍ എലീശാമായുടെ പുത്രന്‍. യോശൂവ 
നൂന്‍െറ പുത്രന്‍. 

28എഫ്രയീമിന്‍െറ പിന്‍ഗാമികള്‍ വസിച്ച 
നഗരങ്ങള്‍: ബേഥേലും അതിനടുത്തുള്ള ഗ്രാമ 
ങ്ങളും നയരാ൯വരെയും കിഴക്ക്‌, ഗേസെരും 
അതിനടുത്തുള്ള ഗ്രാമങ്ങളും പടിഞ്ഞാറ്‌ ശെ 
ഖേമും അതിനടുത്ത്‌ ഐയാവരെയുള്ള ഗ്രാമ 
ങ്ങളും അതിനടുത്തുള്ള ഗ്രാമങ്ങളും 22മനഒ 
യുടെ ദേശത്തിന്‍റെ അതിര്‍ത്തിയില്‍ ബേത്ത്‌- 
ശെയാന്‍, താനാക്ക്‌, മെഗിദ്ദോവ്‌, ദോര്‍പട്ടണ 
ങ്ങളും അവയ്ക്കടുത്തുള്ള ഗ്രാമങ്ങളും ആയി 
രുന്നു. യോസേഫിന്‍റെ പിന്‍ഗാമികള്‍ ആ 
പട്ടണങ്ങളില്‍ വസിച്ചു. യിസ്രായേലിന്‍റെ 
പൂത്രനായിരുന്നു യോസേഫ്‌. 











ആശേരിന്‍െറ പിന്‍ഗാമികള്‍ 

30യിമ്നാ, യിശ്വാ, യിശ്വി, ബെരീയാവ്‌ 
എന്നിവര്‍ ആശേരിന്‍െറ പുത്രന്മാര്‍. സേരഹ്‌ 
അവരുടെ സഹോദരി. 31ഹേബെര്‍ മല്‍ക്കീയേല്‍ 
എന്നിവര്‍ ബെരീയാവിനന്‍െറ പുത്രന്മാര്‍. മല്‍ 
ക്കീയേല്‍ ബിര്‍സയീത്തിന്‍െറ പിതാവ്‌. 

32യഫ്േ്േത്ത്‌, ശേമേര്‍, ഹോഗഥാം, അവരുടെ 
സഹോദരി ശൂവാ എന്നിവരുടെ പിതാവ്‌ 
ഹേബെര്‍ ദ്പാസാക്‌, ബിംഹാല്‍, അശ്വാത്ത്‌ 
എന്നിവരായിരുന്നു യഫ്ലേത്തിന്‍െറെ പുത്രന്മാര്‍. 
34അഹീ, രൊഹ്ഗാ, യെഹുബ്രാ അരാം എന്നി 
വര്‍ ശേമേരിന്‍െറ പുത്രന്മാര്‍. 

3ഹേലെം എന്നായിരുന്നു ശേമേരിന്‍൯ന്‍െറ 
സഹോദരന്‍െറ പേര്‍. സോഫഹ്‌, യിമ്നാ, 
ശേലെശ്‌, ആമാല്‍ എന്നിവര്‍ ഹേലെമിന്‍െറ 
പുത്രന്മാര്‍. 3സൂഹ, ഹര്‍ന്നേഫെര്‍, ശൂവാല്‍, 
ബേരി, യിമ്രാ, 7ബേസെര്‍, ഹോദ്‌, ശമ്മാ, ശി 
ല്‍ശാ, യിഥഗ്രാന്‍, ബെയേരാ എന്നിവര്‍ സോഫ 
ഹിനന്‍െറ പുത്രന്മാര്‍. 

38യെഫുന്നെ, പിസ്പാ, അരാ എന്നിവര്‍ 
യേഫഥെരിന്‍െറ പുത്രന്മാര്‍. 3%ആരഹ്‌, ഹന്നീ 
യേല്‍, രിസ്ധ്യാ എന്നിവര്‍ ഉല്ലയുടെ പുത്രന്മാര്‍. 

4 ഇവരെല്ലാവരും ആശേരിന്റെ പിന്‍ഗാമി 
കള്‍. അവര്‍ തങ്ങളുടെ കുടുംബനാഥന്മാരായി 
രുന്നു. അവര്‍ നല്ല മനുഷ്യരും പടയാളികളും 




















418 


മഹാനേതാക്കന്മാരുമായിരുന്നു. യുദ്ധസനന്നദ്ധ 
രായ ഇരുപത്താറായിരം പേര്‍ അവരിലു 
ണ്ടെന്ന്‌ അവരുടെ കുടുംബചരിത്രം പറയുന്നു. 


ശൌല്‍രാജാവിന്‍െറ കുടുംബചരിത്രം 

ബെന്യാമീന്‍ ബേലയുടെ പിതാവ്‌. ബേലാ 
യനം ആദ്യ പുത്രന്‍. അശ്ബേല്‍ 
ബെന്യാമീന്‍െറ രണ്ടാമത്തെ പുത്രന്‍. അഹ്രഹ്‌ 
ബെന്യാമീനന്‍െറ മൂന്നാമത്തെ പുത്രന്‍. നോഹാ 
ബെന്യാമീന്‍െറ നാലാമത്തെ പുത്രനും, രഫാ 
ബെന്യാമീന്‍െറെ അഞ്ചാമത്തെ പുത്രനും. 

3-5അദ്ദാര്‍, ഗേരാ, അബീഹുദ്‌, അബീശുവാ, 
നയമാന്‍, അഹോഹ്‌, ഗേരാ, ശെഫൂഫാന്‍, ഹൂ 
രാം എന്നിവര്‍ ബേലയുടെ പുത്രന്മാര്‍. 

6ഇവരായിരുന്നു ഏഹൂദിന്‍െറെ പിന്‍ഗാമി 
കള്‍. അവര്‍ ഗേബയില്‍ തങ്ങളുടെ കുടുംബ 
നംഥന്മാരായിരുന്നു. അവര്‍ തങ്ങളുടെ വീടു 
കള്‍വിട്ട മാനഹത്തിലേക്കു ഓടിക്കപ്പെട്ടു. നയ 
മാന്‍, അഹീയാവ്‌, ഗേരാ എന്നിവര്‍ ഏഹു 
ദിന്‍െറെ പൂത്രന്മാരായിരുന്നു. ഗേരാ അവരെ 
തങ്ങളുടെ വീടുകളില്‍നിന്നും ഓടിച്ചു. ഹു 
യുടെയും അഹീഹൂദിന്‍െറയും പിതാവായ 
രുന്നു ഗേരാ. 

ഭശഹരയീം മോവാവിലെ തന്‍െറ ഭാര്യമാരാ 
യഹൂശീം, ബയരാ എന്നിവരെ ഉപേക്ഷിച്ചു. 
അതിനുശേഷം അയാള്‍ക്ക്‌ മറ്റൊരു ഭാര്യയില്‍ 
ഏതാനും കുട്ടികളുണ്ടായി. 9-10ശഹരയീമിന്‌ 
യോബാബ്‌, സിബ്യാവ്‌, മേശാ, മല്‍ക്കാം, 
യെവൂസ്‌, സാഖ്യാവ്‌, മിര്‍മ്മാ എന്നിവര്‍ 
തന്‍െറ ഭാര്യയായ ഹോദേശില്‍ ജനിച്ചു. അവര്‍ 
തങ്ങളുടെ കൂടുംബനാഥന്മാരായിരുന്നു. 1ശഹര 
യീമിനും ഹൂശീമിനും അബീത്തൂബ്‌, എല്പയല്‍ 
എന്നു പേരായ രണ്ടു പൂത്രന്മാരുണ്ടായി. 

1213ഏബെര്‍, മീശാം, ശേമെര്‍, ബെരീയാവ്‌ 
ശേമാ എന്നിവര്‍ എല്ലയിലിനന്‍െറ പുത്രന്മാര്‍. 
ഓനോവ്‌, ലോര്‍ എന്നീ പട്ടണങ്ങളും അവയ്ക്കു 
ചൂറ്റുമുള്ള ചെറുപട്ടണങ്ങളും ശേമ പണിയി 
ച്ചു. അയ്യാലോനില്‍ വസിക്കുന്ന കൂടുംബങ്ങ 
ളുടെ നാഥന്മാരായിരുന്നു ബെരീയാവും ശേമ 
യും. ആ പുത്രന്മാര്‍ ഗത്തില്‍ വസിച്ചിരുന്നവരെ 
അവിടെ നിന്നും ഒഴിപ്പിച്ചു. 

14ശാശക്‌, യെരേമോത്ത്‌, 1“സെബദ്യാവ്‌, 
അരാദ്‌, ഏദെര്‍, 1തീഖായേല്‍, യിശ്പാ, 
യോഹാ എന്നിവര്‍ ബെരീയാവിനന്‍െറ പുത്ര 
ന്മാര്‍. 7 സെബദ്യാവ്‌, മെശുല്ലാം, ഹിസ്കി, ഹേ 
ബെര്‍, 18യിശ്മെരായി, യിസ്ളീയാവ്‌ യോബാ 
ബ്‌ എന്നിവര്‍ എല്ലായലിനന്‍െറ പുത്രന്മാര്‍. 

19യാക്കീം, സിക്രി, സബ്ദി, 2എലിയേനായി, 
സില്ലെഥായി, എലീയേല്‍, 2അദായാവ്‌, ബെ 
രായാവ്‌, ശിമ്രാത്ത്‌ എന്നിവര്‍ ശിമിയുടെ പു 
ത്രന്മാര്‍. 

മായിശ്ഫാന്‍, ഏബെര്‍, എലീയേല്‍, 23അ 
ബ്ദോന്‍, സിക്രി, ഹാനാന്‍, 24ഹനന്യാവ്‌, ഏ 
ലാം, അന്ഥോധഥ്യാവ്‌, 25യിഫ്ദേയാ, പെനൂ 
വേല്‍ എന്നിവര്‍ ശാശക്കിന്‍െറ പുത്രന്മാര്‍. 2ശേം 
ശെരായി, ശെഹര്യാവ്‌, അഥല്യാവ്‌, 27യാരെ 
ശ്യാവ്‌, എലീയാവ്‌, സിക്രി എന്നിവര്‍ യെരോ 
ഹാമിന്‍െറ പുത്രന്മാര്‍. 

28ണവരെല്ലാം തങ്ങളുടെ കുടുംബനാഥന്മാരാ 
യിരുന്നു. നേതാക്കന്മാരെന്ന നിലയ്ക്കാണ്‌ 
അവരെ അവരുടെ കുടുംബചരിത്രത്തില്‍ പട്ടി 
കയില്‍ ചേര്‍ത്തിട്ടുള്ളത്‌. അവര്‍ യെരൂശലേ 
മില്‍ വസിച്ചു. 2£യെയീയേല്‍ ആയിരുന്നു 
ഗിബെയോന്‍െറ പിതാവ്‌. ഗിബെയോന്‍ പട്ട 




















419 


ണത്തിലാണയാള്‍ ജീവിച്ചിരുന്നത്‌. യെയീയേ 
ലിന്‍െറ ഭാര്യയുടെ പേര്‍ മയഖാ എന്നായി 
രുന്നു. 4അബ്ദോനായിരുന്നു യെയീയേലിനന്‍െറെ 
മൂത്തപുത്രന്‍. സൂര്‍, കീശ്‌, ബാല്‍, നാദാബ്‌, 
31ഗെദോര്‍, അഹ്യോ, സേഖെര്‍, മിക്ടോത്ത 
എന്നിവരായിരുന്നു മറ്റു പുത്രന്മാര്‍. 32മിക്ടോത്ത 
യായിരുന്നു ശിമെയയുടെ പിതാവ്‌. ഈ പുത്ര 
ന്മാരും യെരുശലേമിലൂള്ള തങ്ങളുടെ ബന്ധു 
ക്കള്‍ക്കടുത്തായിരുന്നു വസിച്ചിരുന്നത്‌. 

33നേര്‍കീശിന്‍െറെ പിതാവ്‌. കീശ്‌ ശൌലി 
ന്‍െറ പിതാവ്‌. ശൌല്‍ യോനാഥാന്‍, മല്‍ക്കീ 
ശൂവാ, അബീനാദാബ്‌, എശ്‌-ബാല്‍ എന്നിവ 
രുടെ പിതാവ്‌. 34മെരീബ്ബാല്‍ യോനാഥാന്‍െറ 
പുത്രന്‍. മെരീബ്ബാല്‍ മീഖയുടെ പിതാവ്‌. 35“പീ 
ഥോ, മേലെക്‌, തരേയ, ആഹാസ്‌ എന്നിവര്‍ 
മീഖയുടെ പുത്രന്മാര്‍. 

3ആഹാസ്‌ യഹോവദ്ദയുടെ പിതാവ്‌. 
യഹോവദ്ദാ അലേമെത്ത്‌, അസ്മാവെത്ത്‌, 
സിമ്രി എന്നിവരുടെ പിതാവ്‌. സിമ്രി മോസ 
യുടെ പിതാവ്‌. 37മോസാ ബിനയയുടെ പിതാ 
വ്‌. രാഫാ. ബിനയയുടെ പുത്രന്‍. എലാസാ 
രാഫായുടെ പുത്രൻ. ആസേല്‍ എലാസയുടെ 
പുത്രന്‍. 

38ആസേലിന്‌ ആറു പുത്രന്മാര്‍. അന്ധ്രീക്കാം, 
ബൊഖ്രും, യിശ്മായേല്‍, ശെര്യാവ്‌, ഓബ 
ദ്യാവ്‌, ഹാനാന്‍ എന്നിവര്‍. ഇവരെല്ലാം ആസേ 
ലിറ പൂത്രന്മാരായിരുന്നു. 
3ഏശെക്ക്‌ ആയിരുന്നു ആസേലിന്‍െറ 
സഹോദരന്‍. ഏശെക്കിന്‍െറ പുത്രന്മാര്‍: ഈലാം 
ഏശെക്കിന്‍െറ മൂത്തപുത്രന്‍. യെവൂശ്‌ ഏശെ 
ക്കിനെറ രണ്ടാമത്തെ പുത്രന്‍. എലീഫേലെത്ത്‌ 
ഏശെക്കിന്‍െറ മൂന്നാമത്തെ പുത്രന്‍. 44ഈലാ 
മിന്‍െറ പുത്രന്മാര്‍ വില്ലാളികളായ ശക്തരായ 
ഭടന്മാരായിരുന്നു. അവര്‍ക്ക്‌ അനേകം പുത്ര 
ന്മാരും പനത്രന്മാരും ഉണ്ടായിരുന്നു. ആകെക്കൂടി 
നൂറ്റമ്പത്‌ പുത്രപനത്രന്മാര്‍. ഇവരെല്ലാവരും 
ബെന്യാമീന്‍െറ പിന്‍ഗാമികളായിരുന്നു. 

എല്ലാ യിസ്ധായേലുകാരുടെയും പേരുകള്‍ 

അവരുടെ കുടുംബചരിത്രങ്ങളിലെ പട്ടിക 
യില്‍ ചേര്‍ത്തിട്ടുണ്ട്‌. ആ കുടുംബചരിത്രങ്ങള്‍ 
“യിസ്രായേല്‍ രാജാക്കാന്മാരുടെ ചരിത്രം” എന്ന 
പുസ്തകത്തില്‍ ചേര്‍ത്തിട്ടുണ്ട്‌. 














യെരൂശലേമുകാര്‍ 
യെഹൂദയിലെ ജനങ്ങള്‍ തടവുകാരാക്കപ്പെ 
ടുകയും ബാബിലോണിലേക്കു അയയ്ക്കപ്പെ 
ടുകയും ചെയ്തു. അവര്‍ ദൈവത്തോടു വിശ്വ 
സ്തരല്ലായിരുന്നതിനാലാണ്‌ ആ സ്ഥലത്തേക്കു 
മാറ്റപ്പെട്ടത്‌. മടങ്ങിവന്ന്‌ തങ്ങളുടെ സ്വന്തം 
നാട്ടില്‍ വസിച്ച ആദ്യജനത യിസന്ധരായേലു 








1 ദിനവൃത്താന്തം 8:30-9:19 


അറുന്നൂറ്റി തൊണ്ണൂറുപേര്‍. "യെരൂശലേമില്‍ 
വസിച്ചിരുന്ന ബെന്യാമീന്‍ഗോത്രക്കാര്‍: സല്ലൂ 
മെശുല്പാമിന്‍റെറ പുത്രന്‍. മെശുല്ലാം ഹോദവ്യാ 
വിന്‍െറ പുത്രന്‍. ഹോദവ്യാവ്‌ ഹസ്സറെനൂവ 
യുടെ പുത്രന്‍. 8യിബ്നെയാവ്‌ യെരോഹാമി 
ന്‍െറ പുത്രന്‍. ഏല ഉസ്സിയുടെ പുത്രന്‍. ഉസ്സി 
മിക്രിയുടെ പുത്രന്‍. മെശുല്ലാം ശെഫത്യാവി 
ന്‍െറ പുത്രന്‍. ശെഫത്യാവ്‌ രെയൂവേലിനന്‍െറെ 
പുത്രന്‍. രെയൂവേല്‍ യിബ്നെയാവിന്‍െറ 
പുത്രന്‍. ബെന്യാമീന്‍ കുടുംബത്തിന്‍െറ ചരി 
ത്രമനുസരിച്ച യെരൂശലേമില്‍ തൊള്ളായിരത്തി 
അന്‍പത്താറുപേര്‍ വസിച്ചിരുന്നു. ഇവരെല്ലാം 
തങ്ങളുടെ കൂടുംബനാഥന്മാരായിരൂന്നു. 

10യെരൂശലേമില്‍ ജീവിച്ചിരുന്ന പുരോഹിത 
ന്മാര്‍ ഇവരാണ്‌. യെദയാവ്‌, യെഹോയാരീബ്‌, 
യാഖീന്‍, 1അസര്യാവ്‌. അസര്യാവ്‌ ഹില്‍ക്കീ 
യാവിന്‍െറ പുത്രന്‍. ഹില്‍ക്കീയാവ്‌ മെശുല്ലാമി 
ന്‍െറ പുത്രന്‍. മെശുല്ലാം സാദോക്കിന്‍െറ 
പുത്രന്‍. സാദോക്ക്‌ മെരായോത്തിനന്‍െറ പുത്രന്‍. 
മെരായോത്ത്‌ അഹീത്തൂബിന്‍െറ പുത്രന്‍. 
അഹീത്തൂബ്‌ ആയിരുന്നു ദൈവത്തിന്‍െറ ആല 
യത്തിലെ പ്രധാന ചുമതലക്കാരന്‍. 12യെരോ 
ഹാമിനന്‍െ പുത്രന്‍ അദായാവും ഉണ്ടായിരുന്നു. 
യെരോഹാം പശ്ഹൂരിന്‍െറ പുത്രന്‍. പശ്ഹൂര്‍ 
മല്‍ക്കീയാവിന്‍െറ പുത്രന്‍. അദീയേലിന്‍െറെ 
പുത്രനായ മയശായിയും ഉണ്ടായിരുന്നു. അദീ 
യേല്‍ യഹ്സേരയുടെ പുത്രന്‍. യഹ്സേര 
മെശുല്പാമിന്‍െറ പുത്രന്‍. മെശുല്ലാം മെശില്ലേമി 
ത്തിന്‍റെ പുത്രന്‍. മെശില്ലേമിത്ത്‌ ഇമ്മോ 
രിന്‍െറ പുത്രന്‍. 

13ആയിരത്തി എഴുന്നൂറ്ററുപതു പുരോഹിത 
ന്മാരുണ്ടായിരുന്നു. അവര്‍ തങ്ങളുടെ കുടുംബ 
നാഥന്മാരായിരുന്നു. ദൈവത്തിന്റെ ആലയ 
ത്തിലെ ശുശ്രൂഷകളുടെ ചുമതലക്കാരായിരുന്നു 
അവര്‍. 

14യെരൂശലേമില്‍ വസിച്ചിരുന്ന ലേവ്യഗോ 
ത്രക്കാര്‍: ഹശ്ശകൂബിനന്‍െറ പുത്രന്‍ ശെമയ്യാവി്‌. 
ഹശ്ശൂബ്‌ അസ്രീക്കാമിന്‍െറപുത്രന്‍. അസ്രീക്കാം 
ഹശബ്യാവിനന്‍െറ പുത്രന്‍. ഹശബ്യാവ്‌ മെരാര്യ 
രുടെ ഒരു പിന്‍ഗാമി. 15ബക്ബക്കര്‍, ഹേറെശ്‌, 
ഗാലാല്‍, മത്ഥന്യാവ്‌ എന്നിവരും യെരുശലേ 
മില്‍ ജീവിചിരുന്നു. മത്ഥന്യാവ്‌ മീഖയുടെ 
പുത്രന്‍. മീഖാ സിക്രിയുടെ പുത്രന്‍. സിക്രി 
ആസാഫിനന്‍െറ പുത്രന്‍. 1ഓബദ്യാവ്‌ ശെമയ്യാ 
വിന്‍െറ പുത്രന്‍. ശെമയ്യാവ്‌ ഗാലാലിന്‍െറെ 
പുത്രന്‍. ഗാലാല്‍ യെദൂഥൂന്‍െറ പുത്രന്‍. ആസ 
യുടെ പുത്രന്‍ ബേരെഖ്യാവും യെരൂശലേമില്‍ 
താമസിച്ചിരുന്നു. ആസാ എല്‍ക്കാനയുടെ 
പുത്രന്‍. എല്‍ക്കാനാ നെതോഫാത്തിനു സമീ 
പമുള്ള ചെറുപട്ടണങ്ങളില്‍ വസിച്ചു. 


























കാര്‍, പുരോഹിതര്‍, ലേവ്യര്‍, ആലയത്തിലെ 
ഭൃത്യന്മാര്‍ എന്നിവരായിരുന്നു. 

യെഹൂദാ, ബെന്യാമീന്‍, എഫ്രയീം, മനശ്ശെ 
എന്നീ ഗോത്രങ്ങളില്‍ നിന്ന്‌ യെരുശലേമില്‍ 
വസിച്ചിരുന്നവര്‍ ഇവരൊക്കെയാണ്‌: 

ഉഥായി അമ്മീഹൂദിനെറ പുത്രന്‍. അമ്മീ 
ഹൂദ്‌ ഒമ്രിയുടെ പുത്രന്‍. ഒമ്രി ഇമ്രിയുടെ 
പുത്രന്‍. ഇമ്രി ബാനിയുടെ പുത്രന്‍. ബാനി 
പേരെസിനന്‍െറ ഒരു പിന്‍ഗാമി. പേരെസ്‌ യെ 
ഹുദയുടെ പുത്രന്‍. യെരൂശലേമില്‍ വസിച്ചു 
രുന്ന ശീലോന്യര്‍: മൂത്ത പുത്രനായ അസാ 
യാവും അയാളുടെ പുത്രന്മാരും. 

യെരൂശലേമില്‍ വസിച്ചിരുന്ന സേരഹൃര്‍: 
യെയൂവേലും അവരുടെ ചാര്‍ച്ചക്കാരും. ആകെ 








17യെരുശലേമില്‍ വസിച്ചിരുന്ന ദ്വാരപാലക 
ന്മാ൯: ശല്പൂം, അക്കൂബ്‌, തല്‍മോന്‍, അഹീമാ൯, 
അവരുടെ ബന്ധുക്കള്‍. ശല്ലൂം ആയിരുന്നു അവ 
രുടെ നേതാവ്‌. 18ഇപ്പോള്‍ അവര്‍ കിഴക്കെ 
വശത്ത്‌ രാജാവിന്‍െറ കവാടത്തിന്‌ തൊട്ടടു 
ത്തു നില്‍ക്കുന്നു. അവര്‍ ലേവ്യരുടെ ഗോത്രക്കാ 
രായ ദ്വാരപാലകന്മാരായിരുന്നു. 19ശല്ലൂം കോ 
രേയുടെ പുത്രന്‍. കോരഹ്‌ എബ്യാസാഫിനന്‍െറ 
പുത്രന്‍. എബ്യാസാഫ്‌ കോരഹിനന്‍െറ പുത്രന്‍. 
ശല്പൂമും അവന്‍െറ സഹോദരന്മാരും ദ്വാരപാല 
കന്മാരായിരുന്നു. അവര്‍ കോരഹിന്‍െറ കുടും 
ബക്കാരായിരുന്നു. വിശുദ്ധകൂടാരത്തിനന്‍െറ 
കവാടം കാക്കുകയായിരുന്നു അവരുടെ ജോലി. 
അവര്‍ക്കുമുമ്പ്‌ അവരുടെ പൂര്‍വ്വികര്‍ ചെയ്ത 








1 ദിനവൃത്താന്തം 9:20-10:7 


തുപോലെ തന്നെയായിരുന്നു അവര്‍ ആ ജോലി 
നിര്‍വ്വഹിച്ചിരുന്നത്‌. അവരുടെ പൂര്‍വ്വികര്‍ക്കും 
വിശുദ്ധകൂടാരത്തിനെറെ കവാടം കാക്കുന്ന 
ജോലിയായിരുന്നു. 2പണ്ട്‌ ഫീനെഹാസ്‌ 
ആയിരുന്നു ദ്വാരപാലകന്മാരുടെ ചുമതലക്കാ 
രന്‍. എലെയാസാരിനന്‍െറ പുത്രനായിരുന്നു ഫീ 
നെഹാസ്‌. യഹോവ ഫീനെഹാസിനോടു 
കൂടെയുണ്ടായിരുന്നു. 2 മെശേലെമ്യാവിന്‍െറ 
പുത്രനായ സെഖര്യാവ്‌ വിശുദ്ധകൂടാരത്തി 
ന്‍െറ കവാടത്തിലെ ദ്വാരപാലകനായിരുന്നു. 

മാവിശുദ്ധ കൂടാരത്തിനന്‍െറെ കവാടം കാക്കാന്‍ 
തെരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ്റിപ്പന്ത്രണ്ടുപേര്‍ 
ഉണ്ടായിരുന്നു. അവരുടെ പേരുകള്‍ അവരുടെ 
ചെറുപട്ടണങ്ങളിലെ കുടുംബചരിത്രങ്ങളില്‍ 
രേഖപ്പെടുത്തിയിട്ടുണ്ട്‌. ദാവീദും ശമൂവേലും 
ചേര്‍ന്നാണ്‌ അവരെ വിശ്വസ്തരായി തെര 
ഞ്ഞെടുത്തത്‌. യഹോവയുടെ ഭവനത്തി 
ന്‍െറയും വിശുദ്ധകൂടാരത്തിന്‍െറയും കവാട 
ങ്ങള്‍ കാക്കുന്നതിനുള്ള ഉത്തരവാദിത്വം കാവ 
ല്‍ക്കാര്‍ക്കും അവരുടെ പിന്‍ഗാമികള്‍ക്കുമായി 
രുന്നു. 24കിഴക്ക്‌, പടിഞ്ഞാറ്‌, വടക്ക്‌, തെക്ക്‌ 
എന്നീ നാലു ദിക്കുകളിലും കവാടങ്ങളുണ്ടായി 
രുന്നു. കാവല്‍ക്കാരുടെ ചെറുപട്ടണങ്ങളില്‍ 
വസിക്കുന്ന ചാര്‍ച്ചക്കാര്‍ ചില പ്രത്യേകാവസ 
രങ്ങളില്‍ അവരെ സഹായിക്കാനെത്തേണ്ടിയി 
രുന്നു. ഓരോതവണയും ഏഴു ദിവസം അവര്‍ 
വന്ന്‌ കാവല്‍ക്കാരെ സഹായിക്കുമായിരുന്നു. 
26എല്ലാ കാവല്‍ക്കാരുടെയും നേതാക്കന്മാരായി 
നാലു പാറാവുകാരുണ്ടായിരുന്നു. അവര്‍ 
ലേവ്യരായിരുന്നു. ദൈവത്തിനെ ആലയ 
ത്തിലെ മുറികളും ഖജനാവും സൂക്ഷിക്കുന്ന 
ജോലിയായിരുന്നു അവരുടേത്‌. 27എല്ലാ രാത്രി 
യിലും അവര്‍ ദൈവത്തിന്‍െറ ആലയത്തില്‍ 
കാവല്‍നില്‍ക്കും. എന്നും പ്രഭാതത്തില്‍ ദൈവ 
ത്തിന്‍റെ ആലയം തുറക്കുന്നജോലിയും അവരു 
ടേതായിരുന്നു. 























2ആലയ ശുശ്രൂഷകള്‍ക്കുപയോഗിക്കുന്ന 
പാത്രങ്ങളുടെ ചുമതല കാവല്‍ക്കാര്‍ക്കായി 
രുന്നു. അവ അകത്തേക്കു കൊണ്ടുവരുമ്പോള്‍ 
അവര്‍ പാത്രങ്ങള്‍ എണ്ണും. പുറത്തേക്കു കൊ 
ണ്ടുപോകുമ്പോഴും അവര്‍ അവ എണ്ണും 2 മറ്റു 
ദ്വാരപാലകന്മാര്‍ക്ക്‌ മരസാധനങ്ങളുടെയും 
വിശുദ്ധ പാത്രങ്ങളുടെയും ചുമതലയായിരുന്നു. 
മാവ്‌, വീഞ്ഞ്‌, എണ്ണ, ധൂപം, വിശിഷ്ടതൈലം 





420 


രുന്നു എന്നാണ്‌ രേഖപ്പെടുത്തപ്പെട്ടിരുന്നത്‌. 
അവര്‍ യെരൂശലേമില്‍ താമസിച്ചു. 


ശൌല്‍രാജാവിന്‍െറ കുടുംബചരിത്രം 

ടയെയീയേല്‍ ഗിബെയോനന്‍െറെ പിതാവ്‌. 
ഗിബെയോന്‍ പട്ടണത്തിലായിരുന്നു യെയീ 
യേല്‍ താമസിച്ചിരുന്നത്‌. മയഖാ എന്നായി 
രുന്നു യെയീയേലിനന്‍െറ ഭാര്യയുടെ പേര്‌. 
3അബ്ദോനായിരുന്നു യെയീയേലിനന്‍െെറ മൂത്ത 
പുത്രന്‍. സൂര്‍, കീശ്‌, ബാല്‍, നേര്‍, നാദാബ്‌, 
37ഗെദോര്‍, അഹ്യോ, സെഖര്യാവ്‌, മിക്ടോത്ത്‌ 
എന്നിവരായിരുന്നു മറ്റു പുത്രന്മാര്‍. 3മിക്കോ 
ത്ത്‌ ശിമെയാമിന്‍െറ പിതാവ്‌. യെയീയേ 
ലിന്‍െറെ കുടുംബം യെരൂശലേമില്‍ അവരുടെ 
ബന്ധുക്കളുടെ അടുത്താണ്‌ വസിച്ചിരുന്നത്‌. 
39നേര്‍ കീശിനന്‍െറ പിതാവ്‌. കീശ്‌ ശൌലിനന്‍െറെ 
പിതാവ്‌. ശൌല്‍ യോനാഥാന്‍െറയും മല്‍ക്കീ 
ശൂവയുടെയും ഏഎശ്‌-ബാലിനന്‍െറയും പിതാവ്‌. 

40മെരീബ്ബാല്‍ യോനാഥാനന്‍െറ പുത്രന്‍. മെരീ 
ബ്ബാല്‍ മീഖയുടെ പിതാവ്‌. ദ്പീഥോന്‍, മേലെ 
ക്‌, തഹ്രേയാ, ആഹാസ്‌ എന്നിവര്‍ മീഖയുടെ 
പുത്രന്മാര്‍. 42ആഹാസ്‌ യാദാഹിന്‍െറ പിതാവ്‌. 
യാദാഹ്‌, യാരയുടെ പിതാവ്‌. യാരാ അലേമെ 
ത്തിന്‍െറയും അസ്മാവെത്തിന്‍െറയും സിമ്രി 
യുടെയും പിതാവ്‌. സിമ്രി മോസയുടെ പിതാ 
വ്‌. 4്മോസ ബിനെയയുടെ പിതാവ്‌. രെഫ 
യാവ്‌ ബിനെയയുടെ പുത്രന്‍. എലാസാരെഫ 
യാവിന്‍െറ പുത്രന്‍. ആസേല്‍ എലയാസാ 
യുടെ പുത്രന്‍. 4ആസേലിന്‌ ആറു പുത്രന്മാരു 
ണ്ടായിരുന്നു. അസ്രീക്കാം, ബൊക്രൂ, യിശ്മാ 
യേല്‍, ശെയര്യാവ്‌, ഓബദ്യാവ്‌, ഹാനാന്‍ 
എന്നായിരുന്നു അവരുടെ പേരുകള്‍. അവര്‍ 
ആസേലിന്‍െറ കുട്ടികളായിരുന്നു. 























ശൌല്‍രാജാവിന്‍െറ മരണം 

ഫെലിസ്ത്യര്‍ യിസ്രായേലുകാര്‍ക്കെതി 
10 രെയുദ്ധം ചെയ്തു. യിസ്രായേലൂുകാര്‍ 
ഫെലിസ്തൃരില്‍നിന്നും ഓടിയകന്നു. ഗില്‍ 
ബോവാ പര്‍വ്വതത്തില്‍ വച്ച്‌ അനേകം യിസ്ധ്രാ 
യേലുകാര്‍ കൊല്ലപ്പെട്ടു. ഫെലിസ്ത്യര്‍ തുട 
ര്‍ന്നും ശൌലിനെയും പുത്രന്മാരെയും ഓടിച്ചു. 
അവര്‍ അവരെ പിടികൂടി വധിച്ചു. ശൌലി 
ന്‍െറ പുത്രന്മാരായ യോനാഥാന്‍, അബീനാ 
ദാബ്‌, മല്‍ക്കീശൂവാ എന്നിവരെ ഫെലിസ്ത്യർ 
വധിച്ചു. 3യുദ്ധം ശൌലിനു ചുറ്റും രൂക്ഷമായി. 

















എന്നിവയുടെ ചുമതലയും അവര്‍ വഹിച്ചു. 
30എന്നാല്‍ വിശുദ്ധ തൈലം കൂട്ടുന്ന ചുമതല 
പുരോഹിതന്മാര്‍ക്കായിരുന്നു. 

31ബലികള്‍ക്കായി ഉപയോഗിക്കുന്ന അല്പം 
ഉണ്ടാക്കുന്ന ചുമതലക്കാരനായി ലേവ്യനായ 
മത്ഥിഥ്യാവ്‌ എന്നൊരാളുണ്ടായിരുന്നു. അയാള്‍ 
ശല്ലൂമിന്‍െറ മൂത്തപുത്രനായിരുന്നു. കോരഹ്‌ 
കുടുംബക്കാരനായിരുന്നു ശല്ലൂം. 32കോരഹി 
ന്‍െറ കുടുംബക്കാരായ ദ്വാരപാലകന്മാരില്‍ 
ചിലര്‍ക്ക്‌, എല്ലാ ശബ്ദത്തിനും മേശമേല്‍ 
വയ്ക്കാനുള്ള അപ്പമുണ്ടാക്കുന്ന ചുമതലയായി 
രുന്നു. ഗായകരും കുടുംബനാഥന്മാരുമായ 
ലേവ്യര്‍ ആലയത്തിലെ മുറികളില്‍ താമസി 
ച്ചു. ആലയത്തില്‍ രാത്രിയും പകലും ജോലി 
കള്‍ ഉള്ളതിനാല്‍ അവര്‍ക്ക്‌ മറ്റു ചുമതലക 
ളൊന്നും കൊടുത്തിരുന്നില്ല. 

4ഈ ലേവ്യരെല്ലാവരും തങ്ങളുടെ കുടുംബ 
ത്തലവന്മാരായിരുന്നു. അവരുടെ കുടുംബചരി 
ത്രങ്ങളില്‍ അവര്‍ കുടുംബത്തലവന്മാരായി 














വില്ലാളികള്‍ ശൌലിന്‍െറമേല്‍ അമ്പെയ്ത്‌ 
അയാളെ മുറിവേല്ലിച്ചു. 

അപ്പോള്‍ ശൌല്‍ തന്‍െറ കവചവാഹക 
നോടു പറഞ്ഞു, “നിന്‍റെ വാളൂരിയെടുത്ത്‌ 
എന്നെ കൊല്ലുക. അപ്പോള്‍ ആ വിദേശികള്‍ 
വന്ന്‌ എന്നെ മുറിപ്പെടുത്താനോ പരിഹസി 
ക്കാനോ ഇടയാകില്ല.” 

എന്നാല്‍ ശൌലിന്‍െറ കവചവാഹകന്‍ ഭയ 
മായിരുന്നു. അയാള്‍ ശൌലിനെ വധിക്കാന്‍ 
വിസമ്മതിച്ചു. അപ്പോള്‍ ശൌല്‍ തന്‍െറ 
സ്വന്തം വാള്‍കൊണ്ട്‌ സ്വയം മരിച്ചു. അയാള്‍ 
തന്‍െറ വാള്‍മുനയിലേക്കു വീണു മരിച്ചു. 
5ശൌല്‍ മരിച്ചതായി കവചവാഹകന്‍ കണ്ടു. 
അപ്പോള്‍ അവനും തന്നെത്തന്നെ വധിച്ചു. 
അവന്‍ സ്വന്തം വാളിന്‍െറ മുനയിലേക്കു 
വീഴുകയും മരിക്കുകയും ചെയ്തു. അങ്ങനെ 
ശൌലും അയാളുടെ മൂന്നു പുത്രന്മാരും ഒരു 
മിച്ചു മരിച്ചു. "തങ്ങളുടെ സൈന്യം ഓടിപ്പോ 
യതായി താഴ്വരയിലെ നിവാസികളെല്ലാം 














421 


കണ്ടു. ശൌലും അവന്‍െറ പുത്രന്മാരും മരി 
ചതായി അവര്‍ കണ്ടു. അതിനാല്‍ അവര്‍ 
തങ്ങളുടെ പട്ടണങ്ങള്‍ വിട്ട്‌ ദൂരേക്കുപോയി. 
അപ്പോള്‍ യിസ്രായേലുകാര്‍ ഉപേക്ഷിച്ച പട്ട 
ണങ്ങളില്‍ ഫെലിസ്ത്യർ പ്രവേശിച്ചു. ഫെലി 
സ്ത്യര്‍ ആ പട്ടണങ്ങളില്‍ താമസമാക്കുകയും 
ചെയ്തു. 

പിറ്റേന്ന്‌ ഫെലിസ്ത്യര്‍ മൃതദേഹങ്ങളില്‍ 
നിന്നും വിലപ്പിടിപ്പുള്ള സാധനങ്ങളെടുക്കാ൯ 
വന്നു. അവര്‍ ശൌലിന്‍െറയും അയാളുടെ 
പുത്രന്മാരുടെയും ശരീരങ്ങള്‍ ഗില്‍ബോവാ 
പര്‍വ്വതത്തില്‍ കണ്ടു. ശൌലിനന്‍്റെ ശരീര 
ത്തിലെ സാധനങ്ങള്‍ ഫെലിസ്ത്യർ കവര്‍ന്നു. 
അവര്‍ ശൌലിന്‍െറ തല വെട്ടിയെടുക്കുകയും 
കവചം അഴിച്ചെടുക്കുകയും ചെയ്തു. ആ വാര്‍ 
ത്ത തങ്ങളുടെ വ്യാജദൈവങ്ങളെയും ജനങ്ങ 
ളെയും അറിയിക്കാന്‍ രാജ്യമെമ്പാടും ദൂതന്മാരെ 
അയച്ചു. 14ഫെലിസ്ത്ൃര്‍ ശൌലിനന്‍െറെ കവചം 
തങ്ങളുടെ വ്യാജദൈവങ്ങളുടെ ആലയത്തില്‍ 
വെച്ചു. അയാളുടെ ശിരസ്സ്‌ അവര്‍ ദാഗോനന്‍െറ 
ആലയത്തിലും വച്ചു. 

1ഫെലിസ്ത്ൃയര്‍ ശൌലിനോടു ചെയ്ത 
കാര്യങ്ങളെല്ലാം യാബേശ്‌ ഗിലെയാദിലെ ജന 
ങ്ങള്‍ കേട്ടു. 1യാബേശ ഗിലെയാദിലെ ധൈ 
ര്യവാന്മാരെല്ലാം ശൌലിന്‍െറയും മക്കളുടെയും 
മൃതദേഹങ്ങള്‍ കൊണ്ടുവരാന്‍ പോയി. അവര്‍ 
അവരെ യാബേശ്ഗിലെ യാദിലേക്കുതിരികെ 
കൊണ്ടു വന്നു. ആ ധൈര്യശാലികള്‍ ശൌലി 
ന്‍െറയും പുത്രന്മാരുടെയും അസ്ഥി യാബേ 
ശിലെ മരച്ചുവട്ടില്‍ സംസ്കരിക്കുകയും ഏഴു 
ദിവസം ഉപവസിക്കുകയും ചെയ്തു. 

യഹോവയോടു വിശ്വസ്തനല്ലായിരുന്ന 
തിനാലാണ്‌ ശൌല്‍ മരണ മടഞ്ഞത്‌. ശൌല്‍ 
യഹോവയുടെ വാക്ക്‌ അനുസരിച്ചില്ല. ശൌല്‍ 
യഹോവയോടാരായേണ്ടതിനു പകരം ഒരു 
വെളിച്ചപ്പാടത്തിയോടു ഉപദേശം തേടി. 14അ 
തിനാലാണ്‌ യഹോവ ശൌലിനെ വധിക്കു 
കയും യിശ്ശായിയുടെ പുത്രനായ ദാവീദിന്‌ 
രാജ്യം നല്‍കുകയും ചെയ്തത്‌. 


























ദാവീദ്‌ യിസ്രായേല്‍രാജാവാകുന്നു 
യിസ്രായേല്‍ജനത മുഴുവന്‍ ഹെബ്രോന്‍ 
] പട്ടണത്തില്‍ ദാവീദിന്‍െറയടുത്തു വന്നു. 
അവര്‍ ദാവീദിനോടു പറഞ്ഞു, “ഞങ്ങള്‍ 
നിന്‍െറ സ്വന്തം മാംസവും രക്തവുമാകുന്നു. 
മുമ്പ്‌ നീ ഞങ്ങളെ യുദ്ധത്തില്‍ നയിച്ചു. 
ശൌല്‍ രാജാവായപ്പോള്‍ പോലും നീ ഞങ്ങളെ 
നയിച്ചു. യഹോവ നിന്നോടു പറഞ്ഞു, 
“ദാവീദേ, നീയായിരിക്കും എന്‍െറ ജനതയായ 
യിസ്രായേലുകാരുടെ ഇടയന്‍. നീ എന്‍െറ ജന 
തയ്ക്കുമേല്‍ നേതാവായിത്തീരും.”” 
യിസ്രായേലിലെ എല്ലാ നേതാക്കളും ഹെ 
ബ്രോ൯ പട്ടണത്തില്‍ ദാവീദുരാജാവിന്‍െറയ 
ടുത്തേക്കു വന്നു. ദാവീദ്‌ ഹെബ്രോനില്‍ യഹോ 
വയുടെ മുമ്പില്‍ ആ നേതാക്കളുമായി ഒരു 
കരാറുണ്ടാക്കി. നേതാക്കന്മാര്‍ ദാവീദിനെ അഭി 
ഷേകം ചെയ്തു. അത്‌ അവനെ യിസ്രായേലി 
നന്‍െറരാജാവാക്കി. അങ്ങനെ സംഭവിക്കുമെന്ന്‌ 
യഹോവ ശമൂവേലിലൂടെ വാഗ്ദാനം ചെയ്തി 
രുന്നു. 











ദാവീദ്‌ യെരൂശലേം പിടിയ്ക്കുന്നു 
ദാവീദും എല്ലാ യിസ്രായേലുകാരും യെരൂശ 
ലേമിലേക്കു പോയി. യെരൂശലേം അക്കാലത്ത്‌ 


1 ദിനവൃത്താന്തം 10:8-11:17 


യെബൂസ്‌ എന്നായിരുന്നു വിളിക്കപ്പെട്ടിരുന്നത്‌. 
ആ നഗരവാസികളെ യെബുസ്യരെന്നും വിളി 
ച്ചിരുന്നു. നഗരവാസികള്‍ ദാവീദിനോടു പറ 
ഞ്ഞു, “നിനക്ക്‌ ഞങ്ങളുടെ നഗരത്തിലേക്കു 
പ്രവേശിക്കാനാവില്ല.” പക്ഷേ ദാവീദ്‌ ആ 
ജനതയെ തോല്ലിച്ചു. സീയോനിലെ കോട്ട 
ദാവീദ്‌ പിടിച്ചെടുത്തു. ആ സ്ഥലം ദാവീ 
ദിനെറെ നഗരമായിത്തീര്‍ന്നു. 

ങാവീദു പറഞ്ഞു, “യെബുൂസ്യർക്കുമേല്‍ 
എനന്‍െറെ ആക്രമണം നയിക്കുന്നയാള്‍ എന്‍െറ 
സര്‍വ്വസൈന്യാധിപനാകും.” യോവാബ്‌ ആക്ര 
മണത്തിനു നേതൃത്വം നല്‍കി. സെരൂയയുടെ 
പുത്രനായിരുന്നു യോവാബ്‌. യോവാബ്‌ സൈ 
ന്യാധിപനായിത്തീര്‍ന്നു. "അനന്തരം ദാവീദ്‌ 
കോട്ടയ്ക്കുള്ളില്‍ തനറെ വസതിയുണ്ടാക്കി. 
അതിനാലാണ്‌ അതിന്‌ ദാവീദിന്‍റെ നഗരം 
എന്ന്‌ പേരിട്ടത്‌. 8ദാവീദ്‌ കോട്ടയ്ക്കു ചുറ്റിലും 
നഗരം പണിതു. മില്ലോ മുതല്‍ നഗരഭിത്തി 
വരെ അയാള്‍ നഗരം പണിതു. നഗരത്തിന്‍െറ 
മറ്റു ഭാഗങ്ങള്‍ യോവാബ്‌ പണിതു. 9ദാവീദ്‌ 
തുടര്‍ന്നും പ്രബലനായിത്തീര്‍ന്നു. സര്‍വ്വ 
ശക്തനായ യഹോവ അയാളോടൊപ്പമുണ്ടാ 
യിരുന്നു. 














ദാവീദിന്‍െറ സൈന്യം 

ദാവീദിന്‍റെ പ്രത്യേക ഭടന്മാരുടെ നായക 
ന്മാരുടെ ഒരു പട്ടികയാണിത്‌. ദാവീദിനോ 
ടൊപ്പം തന്‍െറ രാജ്യത്തില്‍ ഈ വീരന്മാര്‍ ശക്ത 
ന്മാരായി വളര്‍ന്നു. അവരും മുഴുവന്‍ യിസ്രാ 
യേലുകാരും ദാവീദിനെ പിന്തുണയ്ക്കുകയും 
രാജാവാക്കുകയും ചെയ്തു. യഹോവ വാഗ്‌ 
ദാനം ചെയ്തതുപോലെയാണതു സംഭവിച്ചത്‌. 

1ദാവീദിന്‍െറ പ്രത്യേക ശക്തരായ ഭടന്മാ 
രുടെ ഒരു പട്ടിക: ഹഖമോന്യനായ യാശോബെ 
യാം തേരാളികളുടെ നായകനായിരുന്നു. യാ 
ശോബെയാം തന്‍െറ കുന്തംകൊണ്ട്‌ ഒറ്റത്തവണ 
മുന്നുറുപേരെ വധിച്ചു. 

പിന്നെ അഹോഹാക്കാരനായ ദോദോവി 
നെറ പൂത്ര൯ന്‍ എലെയാസാര്‍. മുന്നൂറുവീരന്മാ 
രില്‍ ഒരാളായിരുന്നു എലെയാസാര്‍. 3പസ്‌-ദ 
മ്മീമില്‍ ദാവീദിനോടൊപ്പം എലെയാസാര്‍ 
ഉണ്ടായിരുന്നു. ഫെലിസ്ത്യർ ആ സ്ഥലത്ത്‌ 
ഒരു യുദ്ധത്തിനായി വന്നു. അവിടെ യവം 
വിളഞ്ഞു നില്‍ക്കുന്ന ഒരു വയലുണ്ടായിരുന്നു. 
യിസ്രായേലുകാര്‍ ഫെലിസ്ത്യരില്‍നിന്നും 
പേടിച്ചോടി. 4പക്ഷേ ആ മൂന്നുവീരന്മാര്‍ ആ 
വയലില്‍ നിന്നുകൊണ്ട്‌ അവരെ നേരിട്ടു. 
അവര്‍ ഫെലിസ്ത്യരെ തോല്ലിച്ചു. യഹോവ 
യിസ്രായേലുകാര്‍ക്ക്‌ ഒരു വലിയ വിജയം കൊ 
ടുത്തു. 

ഒരിക്കല്‍ ദാവീദ്‌ അദുല്ലാംഗുഹയില്‍ ആയി 
രുന്നു. ഫെലിസ്ത്യസേന താഴെ രെഫയിംതാഴ്‌ 
വരയിലും. മുപ്പതുവീരന്മാരില്‍ മൂന്നുപേര്‍ ദാ 
വീദ്‌ നില്‍ക്കുന്ന സ്ഥലം വരെ ഇഴഞ്ഞ്‌ അയാ 
ളോടൊപ്പം ചേര്‍ന്നു. 1മറ്റൊരിക്കല്‍ ദാവീദ്‌ 
കോട്ടയിലും ഒരു സംഘം ഫെലിസ്തൃഭടന്മാര്‍ 
ബേത്ത്‌ലേഹെമിലുമായിരുന്നു. 1ദാവീദിന്‌ 
അയാളുടെ പട്ടണത്തില്‍ നിന്ന്‌ വെള്ളം കൂടി 
ക്കാന്‍ ദാഹമുണ്ടായി. അതിനാലയാള്‍ പറ 
ഞ്ഞു, “ആരെങ്കിലും ബേത്ത്ലേഹെമിലെ നഗര 
കവാടത്തിനടുത്തുള്ള കിണറ്റില്‍നിന്നും കുറച്ചു 
വെള്ളം കൊണ്ടുവന്നിരുന്നെങ്കില്‍ നന്നായി 
രുന്നു.” ദാവീദിന്‌ അപ്പോളത്‌ ആവശ്യമുണ്ടാ 























ദിനവൃത്താന്തം 11:18-12:4 


യിരുന്നില്ലെങ്കിലും അയാള്‍ അങ്ങനെ ആവശ്യ 
പ്പെട്ടന്നേയുള്ളൂ. 

1$ എന്നാല്‍ മൂന്നു വീരന്മാരും ഫെലിസ്ത്യ 
സേനയ്ക്കിടയിലൂടെ പടവെട്ടിക്കൊണ്ടു 
നീങ്ങി. അവര്‍ ബേത്ത്ലേഹെമിലെ നഗര 
കവാടത്തിനടുത്തുള്ള കിണറ്റില്‍നിന്നും അല്പം 
വെള്ളം ശേഖരിച്ചു. അനന്തരം മൂന്നു വീരന്മാരും 
ദാവീദിനു വെള്ളം കൊണ്ടുവന്നു കൊടുത്തു. 
എന്നാല്‍ ദാവീദ്‌ അതു കുടിച്ചില്ല. അയാള്‍ 
അത്‌ യഹോവയ്ക്കുള്ള വഴിപാടായി നില 
ത്തൊഴിച്ചു. ദാവീദു പറഞ്ഞു, “ദൈവമേ, 
എനിക്കീ വെള്ളം കൂടിക്കാനാവില്ല. എനി 
ക്കായി ഈ വെള്ളം കൊണ്ടുവരുവാന്‍ ജീവന്‍ 
പണയപ്പെടുത്തിയവരുടെ രക്തം കുടിക്കുമ്പോ 
ലെയായിരിക്കും അത്‌.” അതിനാലാണ്‌ ദാവീദ്‌ 
ആ വെള്ളം കുടിക്കാന്‍ തയ്യാറാകാഞ്ഞത്‌. മൂന്നു 
വീരന്മാരും അതുപോലെയുള്ള അനേകം ധീരക്ൃ 
തൃങ്ങള്‍ ചെയ്തു. 

















ദാവീദിന്‍െറ മറ്റു വീരന്മാര്‍ 

7യോവാബിന്‍െറ സഹോദരനായ അബീ 
ശായിയായിരുന്നു മൂന്നു വീരന്മാരുടെയും 
നേതാവ്‌. അയാള്‍ തന്‍െറ കുന്തമുപയോഗിച്ച്‌ 
മുന്നുറുപേരോടു യുദ്ധംചെയ്ത്‌ അവരെ വധി 
ച്ചു. മുന്നു യം തന്നെ പ്രസിദ്ധ 
നായിരുന്നു അബീശാ മുന്നു വീരന്മാരുടെ 
രണ്ടിരട്ടി പ്രസിദ്ധനായിരുന്നു അയാള്‍. 
അയാള്‍ അവരിലൊരാളല്ലായിരുന്നിട്ടു കൂടി 
അയാള്‍ അവരുടെ നേതാവായിത്തീര്‍ന്നു. 

2യെഹോയാദയുടെ പുത്രനായ ബെനാ 
യാവ്‌ ശക്തനായ ഒരാളുടെ പുത്രനായിരുന്നു. 
കബ്സേല്‍കാരനായിരുന്നു അയാള്‍. ബെനാ 
യാവ്‌ വീരകൃത്യങ്ങള്‍ ചെയ്തു. മോവാബു 
രാജ്യത്തെ ശക്തരില്‍ രണ്ടുപേരെ ബെനായാവ്‌ 
വധിച്ചു. ഒരു ദിവസം മഞ്ഞു പെയ്തുകൊണ്ടി 
രിക്കവേ ബെനായാവ്‌ നിലത്തെ ഒരു ഗുഹയി 
ലൂടെ കടന്നുചെന്ന്‌ ഒരു സിംഹത്തെ വധിച്ചു. 
ഒരു വലിയ ഈജിപ്തുഭടനെയും ബെനാ 
യാവ്‌ വധിച്ചു. അയാള്‍ക്ക്‌ ഏഴര അടിയോളം 
ഉയരമുണ്ടായിരുന്നു. ഈജിപ്തുകാരന്‍ വളരെ 
വലുതും ഭാരമേറിയതുമായ ഒരു കുന്തമുണ്ടായി 
രുന്നു. അത്‌ നെയ്ത്തുകാരന്‍െറ തറിയുടെ 
തൂണിനോളം പോരുമായിരുന്നു. ബെനായാ 
വിന്‌ ഒരു ദണ്ഡു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 
ഈജിപ്തുകാരന്‍െറ കൈയിലുള്ള കുന്തം ബെ 
നായാവ്‌ പിടിച്ചു പറിച്ചു. അനന്തരം ബെനാ 
യാവ്‌ ഈജിപ്തുകാരനെ അയാളുടെ കുന്തം 
കൊണ്ടു തന്നെ വധിക്കകയും ചെയ്തു. 24യെ 

















422 


8തെക്കോവക്കാരനായ ഇക്കേശിന്‍െറ പുത്ര 
നായ ഈരാ; അനാഥോത്തുകാരനായ അബീ 
യേസേര്‍; 2ഹുശാത്ൃയനായ സിബെഖായ്‌; 
അഹോഹ്ൃനായ ഈലായി; 30നെതോഫാക്കാ 
രനായ മഹരായി; നെതോഫാക്കാരനായ ബാന 
യുടെ പുത്രന്‍ ഹേലെദ്‌; 31ബെന്യാമീനിലുള്ള 
ഗിബെയക്കാരനായ രീബായിയുടെ പുത്രന്‍ 
ഈഥായി; പരാഥോന്യനായ ബെനായാവ്‌; 
32നഹലേഗാശിലെ അരുവിക്കടുത്തു നിന്നുള്ള 
ഹൂരായി; അര്‍ബ്ാത്യനായ അബീയേല്‍; 3ബ 
ഹരൂമ്യനായ അസ്മാവെത്ത്‌; ശയല്‍ബോന്യ 
നായ എല്യഹ്ബാ; 34ഗീസോന്യനായ ഹശേ 
മിന്‍റെറ പുത്രന്മാര്‍; ഹരാര്യനായ ശാഗേയുടെ 
പുത്രന്‍ യോനാഥാന്‍; 33ഹരാര്യനായ സാഖാ 
രിന്‍െറ പുത്രന്‍ അഹീയാം; ഈരിന്‍െറ പുത്ര 
നായ എലീഫാല്‍; 36മെഖേരാത്ൃനായ ഹേ 
ഫെർ; പെലോന്യനായ അഹീയാവ്‌; 37കര്‍മ്മേ 
ല്യനായ ഹെസ്രോ; എസ്ബായിയുടെ പുത്ര 
നായ നയരായി; 38നാഥാനന്‍െറ സഹോദരനായ 
യോവേല്‍; ഹഗ്രിയുടെ പുത്രനായ മിബ്ഹാര്‍; 
39അമ്മോന്യനായ സേലെകു; ബെരോത്തു 
കാരനും സെരുയയുടെ പുത്രനായ യോവാബി 
ന്‍റെ കവചവാഹകനുമായിരുന്ന നഹ്രായി; 
40യിത്രീയനായ ഈരാ; യിത്രീയനായ ഗാരേബ്‌; 
ഹിത്യനായ ഈരിയാവ്‌; അഹ്ളായിയുടെ 
പുത്രനായ സാബാദ്‌; രൂബേന്‍ ഗോത്രക്കാര 
നായ ശീസയുടെ പുത്രനായ അദീനാ. (രൂ 
ബേന്‍ ഗോത്രത്തിലെ നേതാവായിരുന്നെങ്കിലും 
മുപ്പതുവീരന്മാരില്‍ ഒരാളുമായിരുന്നു അദീ 
നാ); 4്മയഖയുടെ പുത്രനായ ഹാനാന്‍; മിത്‌ 
ന്യനായ യോശാഫാത്ത്‌; 44അസ്തെരാതൃയനായ 
ഉസ്തീയാവ്‌; അരോവേര്യനായ ഹോഥാമിനന്‍െറ 
പുത്രന്മാരായ യെയീയേല്‍, ശാമാ എന്നിവര്‍; 
4്ശിമ്രിയുടെ പുത്രനായ യെദീയയേല്‍; തീസ്്യ 
നായ അയാളുടെ സഹോദരനായ യോഹായും; 
4മഹവ്യനായ എലീയേല്‍; എല്‍നാമിന്‍െറ 
പുത്രന്മാരായ യെരീബായി, യോശവ്യാവ്‌ മോ 
വാബ്യനായ യിത്ത്മാ എന്നിവര്‍; 4എലീ 
യേല്‍; ഓബേദ്‌; മെസോബ്യനായ യാസീ 
യേല്‍. 








ദാവീദിനോടൊപ്പം ചേര്‍ന്ന 
ധൈര്യശാലികള്‍ 
] 7 സിക്ടാഗിലായിരുന്നപ്പോള്‍ ദാവീദിനോ 
ടൊപ്പം ചേര്‍ന്നവരുടെ പട്ടികയാണിത്‌, 
കീശിന്‍െറ പുത്രനായ ശൌലിനെ ഭയന്ന്‌ 
ദാവീദ്‌ ഒളിച്ചിരിക്കുമ്പോളായിരുന്നു അത്‌. 
ഇവര്‍ ദാവീദിനെ യുദ്ധത്തില്‍ സഹായിച്ചു. 








ഹോയാദയുടെ പുത്രനായ ബെനായാവ്‌ 
അത്തരം അനേകം വീരകൃത്യങ്ങള്‍ ചെയ്തി 
ട്ടുണ്ട്‌. മൂന്നു വീരന്മാരെപ്പോലെ തന്നെ പ്രസി 
ദ്ധനായിരുന്നു ബെനായാവ്‌. മ്മുപ്പതുവീര 
ന്മാരെക്കാളും പ്രസിദ്ധനായിരുന്നു ബെനാ 
യാവ്‌. പക്ഷെ മൂന്നു വീരന്മാരിലൊരുവനായി 
രുന്നില്ല അവന്‍. ദാവീദ്‌ ബെനായാവിനെ 
തന്‍റ അംഗരക്ഷകരുടെ നായകനായി തെര 
ഞ്ഞെടുത്തു. 


മുപ്പതു വീരന്മാര്‍ 
മുപ്പതു വീരഭടന്മാര്‍ ഇവരൊക്കെയായി 
രുന്നു. യോവാബിന്‍െറ സഹോദരനായ അസാ 
ഹേല്‍; ബേത്ത്ലേഹെംകാരനായ ദോദോവി 
ന്‍െറ പുത്രനായ എല്‍ഹാനാന്‍; 2 ഹരോര്യ 
നായ ശമ്മോത്ത്‌; പെലോന്യനായ ഹേലെസ്‌; 


ഇടതും വലതും കൈകള്‍കൊണ്ട്‌ അന്പെയ്യാന്‍ 
കഴിയുന്നവരായിരുന്നു അവര്‍. ഇരു കരങ്ങള്‍ 
കൊണ്ടും കവണയില്‍ നിന്നു കല്ലു തെറ്റിക്കു 
വാനും അവര്‍ക്കാകുമായിരുന്നു. അവര്‍ ബെന്യാ 
മീന്‍ഗോത്രക്കാരും ശൌലിന്‍െറ ചാര്‍ച്ചക്കാരു 
മായിരുന്നു. അവരുടെ പേരുകള്‍: 

അവരുടെ നായകനായ അഹീയേസെരും 
യോവാശും (അഹീയേസെരും യോവാശും 
ഗിബേയാത്ൃനായ ശെമായയുടെ പുത്രന്മാരാ 
യിരുന്നു; യസീയേലും പേലെത്തും അസ്മാ 
വെത്തിന്‍െറ പുത്രന്മാരായിരുന്ന യെസീയേ 
ലും പേലെത്തും; അനാഥോത്ത്‌ പട്ടണക്കാരായ 
ബെരാഖായും യേഹൂവും. 3ഗിബെയോന്‍കാര 
നായ യിശ്മയ്യാവ്‌ (യിശ്മയ്യാവ്‌ മൂന്നു വീരന്മാ 
രില്‍ ഒരാളും മൂന്നു വീരന്മാരുടെ നായകനുമാ 
യിരുന്നു.) ഗെദേരാതൃരായ യിരെമ്യാ; യഹ 











423 


സീയേല്‍; യോഹാനാ൯; യോസാബാദ്‌ എന്നി 
വര്‍; “എലുസായി, യെരീമോത്ത്‌, ബെയല്യാവ്‌, 
ശെമര്യാവ്‌; ഹരൂഫാക്കാരനായ ശെഫത്യാവ്‌; 
ഐല്‍ക്കാനാ, യിശ്ലീയാവ്‌, അസരേല്‍, യോവേ 
സെര്‍, യാശൊബ്യാം ഇവരെല്ലാം കോര 
ഹിറ ഗോത്രക്കാര്‍; 7ഗെദോര്‍ പട്ടണക്കാര 
നായ യെരോഹാമിനന്‍െറ പുത്രന്മാരായ യോവേ 
ലയും സെബദ്യാവും. 








ഗാദ്യര്‍ 

ഗോദിന്‍്െറ ഗോത്രക്കാരില്‍ ഒരുഭാഗം മരുഭൂ 
മിയിലുള്ള കോട്ടയില്‍ വച്ച്‌ ഗാദിനോടു ചേര്‍ 
ന്നു. അവര്‍ യുദ്ധപരിശീലനം ലഭിച്ച ധൈര്യ 
ശാലികളായ ഭടന്മാരായിരുന്നു. കുന്തവും പരി 
ചയുമുപയോഗിക്കുന്നതില്‍ വിദഗ്ധരായി 
രുന്നു അവര്‍. അവര്‍ സിംഹങ്ങളെപ്പോലെ 
യുള്ള ഭീഷണിക്കാരായി കാണപ്പെട്ടു. അവര്‍ക്ക്‌ 





1 ദിനവൃത്താന്തം 12:5-30 


അതിനാല്‍ ദാവീദ്‌ അവരെ തന്‍െറ സംഘ 
ത്തിലേക്കു സ്വാഗതം ചെയ്യുകയും അവരെ 
സൈന്യത്തിന്‍െറ ചുമതലക്കാരാക്കുകയും ചെ 
യ്തു. 9൭നശ്ശെയുടെ ഗോത്രക്കാരായ ഏതാനും 
പേര്‍കൂടി ദാവീദിനോടുചേര്‍ന്നു. അവന്‍ ഫെ 
ലിസ്ത്യരോടൊത്ത്‌ ശൌലിനെതിരെ യുദ്ധ 
ത്തിനു പോയപ്പോഴാണ്‌ ദാവീദിനോടു ചേര്‍ 
ന്നത്‌. എന്നാല്‍ ദാവീദും അവന്‍െറയാളുകളും 
യഥാര്‍ത്ഥത്തില്‍ ഫെലിസ്ത്യരെ സഹായി 
ചില്ല. തങ്ങളെ സഹായിക്കുന്ന കാര്യം ഫെലി 
സ്ത്ൃ നേതാക്കള്‍ കൂടിച്ചേര്‍ന്നു സംസാരിച്ചെ 
ങ്കിലും അവര്‍ ദാവീദിനെയും അവനന്‍െറയാളു 
ളെയും പറഞ്ഞയയ്ക്കാന്‍ തീരുമാനിച്ചു. ആ 
ഭരണാധികാരികള്‍ പറഞ്ഞു, “ദാവീദ്‌ തന്‍െറ 
യജമാനനായ ശൌലിന്‍െറയടുത്തേക്കൂ മടങ്ങി 
പ്പോയാല്‍ നമ്മുടെ തല കൊയ്യപ്പെടും!” 2ദാ 
വീദ്‌ സിക്കാഗു പട്ടണത്തിലേക്കു പോയപ്പോള്‍ 








മലകളില്‍ കലമാനുകളുടെ വേഗതയുണ്ടായി 
രുന്നു. 

ഗാദിന്റെ ഗോത്രക്കാരായ സേനയുടെ 
നായകനായിരുന്നു ഏസെര്‍. ഓബദ്യാവ്‌ ആയി 
രുന്നു രണ്ടാം നായകന്‍. എലീയാബായിരുന്നു 
മൂന്നാം നായകന്‍. 10മിശ്മന്നാ നാലാം നായ 
കന്‍. യിരെമ്യാവ്‌ അഞ്ചാം നായകന്‍. 1അത്ഥാ 
യി ആറാം നായകന്‍. എലീയേല്‍ ഏഴാം നായ 
കന്‍. 1യോഹാനാന്‍ എട്ടാം നായകന്‍. എല്‍സാ 
ബാദ്‌ ഒന്‍പതാം നായകന്‍. യിരെമ്യാവ്‌ 
പത്താം നായകന്‍. മഖ്ബന്നായ്‌ പതിനൊന്നാം 
നായകന്‍. 

14അവരായിരുന്നു ഗാദ്യസേനയുടെ നായക 
ന്മാ. ആ സംഘത്തിലെ ഏറ്റവും ദൂര്‍ബ്ബലനൂ 
പോലും നൂറു ശത്രുഭടന്മാരോടു പടപൊരുതാ 
നാവും. ആ സംഘത്തിലെ ഏറ്റവും കരുത്തന്‍ 
ആയിരം ശത്രുഭടന്മാരോടു പൊരുതാനാവും. 
15വര്‍ഷത്തിലെ ആദ്യ മാസം യോര്‍ദ്ദാ൯നദി 
മുറിച്ചുകടന്ന ഭടന്മാരാണ്‌ ഗാദ്ഗോത്രത്തില്‍ 
നിന്നുള്ള ഇവര്‍. യോര്‍ദ്ദാന്‍നദിയില്‍ വെള്ള 








അയാളോടു ചേര്‍ന്ന മനശ്ശെ ഗോത്രക്കാര്‍ ഇവ 
രായിരുന്നു: അദ്നാഹ്‌, യോസാബാദ്‌, യെദീ 
യയേല്‍, മീഖായേല്‍, എലീഹു, സില്ലെഥായി. 
അവരെല്ലാം മനശ്ശെ ഗോത്രത്തിന്‍െറ സഹ്സ്രാ 
ധിപന്മാരായിരുന്നു. 21കൊള്ളക്കാര്‍ക്കെതിരെ 
പോരാടാന്‍ അവര്‍ ദാവീദിനെ സഹായിച്ചു. 
നാടുചുറ്റി ജനങ്ങളില്‍നിന്നും സാധനങ്ങള്‍ 
മോഷ്ടിക്കുന്നവരായിരുന്നു ആ ദുഷ്ടന്മാര്‍. മന 
ശ്ലെയുടെ ഗോത്രത്തില്‍നിന്നും വന്നവര്‍ ധൈര്യ 
ശാലികളായ യോദ്ധാക്കളായിരുന്നു. അവര്‍ 
ദാവീദിന്‍റെ സൈന്യാധിപന്മാരായി. 

മദാവീദിനെ സഹായിക്കാന്‍ കൂടുതല്‍ കൂടു 
തലാളുകള്‍ നിത്യേന വന്നുകൊണ്ടിരുന്നു. 
അങ്ങനെ ദാവീദിന്‌ വലുതും ശക്തവുമായ ഒരു 
സൈന്യമുണ്ടായി. 





ഹെബ്രോനില്‍ ദാവീദിനോടു 
ചേര്‍ന്നവര്‍ 
2ഹെബ്രോന്‍ പട്ടണത്തില്‍ ദാവീദിനോടു 
ചേര്‍ന്നവരുടെ എണ്ണം ഇതാണ്‌. അവര്‍ യുദ്ധ 





പ്പൊക്കമുണ്ടായിരുന്ന കാലമായിരുന്നു അത്‌. 
താഴ്വരകളില്‍ വസിച്ചിരുന്ന എല്ലാവരെയും 
അവര്‍ ഓടിച്ചു. അവര്‍ ആ ജനങ്ങളെ കിഴ 
ക്കോട്ടും പടിഞ്ഞാറോട്ടും ഓടിച്ചു. 


ദാവീദിനോടു ചേര്‍ന്ന മറ്റു ഭടന്മാര്‍ 

16ബൈന്യാമീന്‍, യെഹൂദാ ഗോത്രങ്ങളില്‍പ്പെട്ട 
മറ്റുള്ളവരും കോട്ടയില്‍ ദാവീദിന്‍െറയടുത്തേ 
ക്കു വന്നു. 17ദാവീദ്‌ അവരെക്കാണാ൯ ഇറങ്ങി 
ച്ചെന്നു. ദാവീദ്‌ അവരോടു പറഞ്ഞു, “നിങ്ങള്‍ 
എന്നെ സഹായിക്കാന്‍ സമാധാനത്തില്‍ വന്ന 
താണെങ്കില്‍ ഞാന്‍ നിങ്ങളെ സ്വാഗതം ചെയ്യു 
ന്നു. എന്നോടൊത്തു ചേരുക. അതല്ല, ഞാ൯ 
തെറ്റൊന്നും ചെയ്യാതിരിക്കേ എന്‍െറമേല്‍ ചാര 
പ്പണി നടത്താനാണു നിങ്ങള്‍ വന്നതെങ്കില്‍ 
നിങ്ങളുടെ പൂര്‍വ്വികരുടെ ദൈവം നിങ്ങളുടെ 
പ്രവൃത്തികള്‍ കാണുകയും നിങ്ങളെ ശിക്ഷിക്കു 
കയും ചെയ്യട്ടെ.” 4മുപ്പതുവീരന്മാരുടെ നായ 
കനായിരുന്നു അമാസായി. അപ്പോള്‍ അമാസാ 
യിയുടെമേല്‍ ദൈവത്തിന്‍െറ ആത്മാവ്‌ വരി 
കയും അയാള്‍ ഇങ്ങനെ പറയുകയും ചെയ്തു, 

“ഞങ്ങള്‍ അങ്ങയുടേതാണു ദാവീദേ! 
ഞങ്ങള്‍ നിന്നോടൊപ്പമാണ്‌ യിശ്ശായിയുടെ 
പുത്രാ! അങ്ങയ്ക്കു സമാധാനം, സമാധാനം! 
അങ്ങയെ സഹായിക്കുന്നവര്‍ക്കു സമാധാനം! 
എന്തുകൊണ്ടാന്നാല്‍, അങ്ങയുടെ ദൈവം 
അങ്ങയെ സഹായിക്കുന്നു!” 








സന്നദ്ധരായിരുന്നു. ശൌലിനന്‍െറ രാജ്യം ദാവീ 
ദിനു നല്‍കാനാണവര്‍ വന്നത്‌. സംഭവിക്കു 
മെന്ന്‌ യഹോവ പറഞ്ഞതങ്ങനെയാണ്‌. ഇതാ 
ണവരുടെ സംഖ്യ: 


24യെഹൂദയുടെ ഗോത്രത്തില്‍ നിന്ന്‌ യുദ്ധ 
സന്നദ്ധരായ 6800 പേരുണ്ടായിരുന്നു. അവര്‍ 
കുന്തവും പരിചയുമേന്തിയിരുന്നു. 28ശിമെ 
യോനന്‍െറ ഗോത്രത്തില്‍ നിന്ന്‌ 7100 പേര്‍. യുദ്ധ 
സന്നദ്ധരായ ധീരഭടന്മാരായിരുന്നു അവര്‍. 
2ലേവിയുടെ ഗോത്രത്തില്‍ നിന്ന്‌ 4600 പേരു 
ണ്ടായിരുന്നു. 7?യെഹോയാദാ ആ സംഘത്തി 
ലായിരുന്നു. അഹരോന്‍െറ കുടുംബത്തിന്‍െറ 
ഒരു നായകനായിരുന്നു അയാള്‍. യെഹോയാദാ 
യോടൊപ്പം മൂവായിരത്തിയെഴുന്നുറു പേരു 
ണ്ടായിരുന്നു. 24സാദോക്കും ആ സംഘത്തിലു 
ണ്ടായിരുന്നു. ധൈര്യശാലിയായ ഒരു യുവസേ 
നാനിയായിരുന്നു അയാള്‍. തന്‍െറ കുടുംബക്കാ 
രായ ഇരുപത്തിരണ്ട്‌ ഉദ്യോഗസ്ഥന്മാരുമായാണ്‌ 
അയാള്‍ വന്നത്‌. 

29ബെന്യാമീ൯ ഗോത്രത്തില്‍ നിന്നും മൂവാ 
യിരം പേരുണ്ടായിരുന്നു. ശൌലിന്‍െറ ബന്ധു 
ക്കളായിരുന്നു അവര്‍. അവരിലധികംപേരും 
അക്കാലം വരെയും ശൌലിനോടു അടുത്ത 
വിശ്വസ്തത പുലര്‍ത്തിയിരുന്നു. 

3%എഫ്രയീം ഗോത്രത്തില്‍ നിന്ന്‌ ഇരുപതിനാ 
യിരത്തി എണ്ണൂറുപേരുണ്ടായിരുന്നു. അവര്‍ 








1 ദിനവൃത്താന്തം 12:31-14:2 


ധീരന്മാരായ പടയാളികളായിരുന്നു. തങ്ങളുടെ 
കുടുംബങ്ങളിലെ പ്രസിദ്ധരായിരുന്നു അവര്‍. 

മനശ്ശെയുടെ പകുതി ഗോത്രത്തില്‍നിന്നും 
പതിനെണ്ണായിരം പേര്‍. അവരെ ദാവീദിനെ 
രാജാവാക്കാന്‍ പേരെടുത്തു വിളിച്ചിരുന്നു. 

32യിസ്റാഖാരിന്‍െറ ഗോത്രത്തില്‍ നിന്ന്‌ 
വിവേകശാലികളായ ഇരുന്നൂറു നേതാക്കളുണ്ടാ 
യിരുന്നു. യിസ്രായേലിനുവേണ്ടി വേണ്ട സമ 
യത്ത്‌ വേണ്ടതുപോലെ ചെയ്യാന്‍ അവര്‍ക്കറി 
യാമായിരുന്നു. അവരുടെ ബന്ധുക്കള്‍ അവരോ 
ടൊപ്പം അവരുടെ നിയന്ത്രണത്തിലുണ്ടായി 
രുന്നു. 

3സെബൂലൂനന്‍െറ ഗോത്രക്കാരായ, പരിശീ 
ലനം സിദ്ധിച്ച അന്‍പതിനായിരം ഭടന്മാരുണ്ടാ 
യിരുന്നു. എല്ലാത്തരം ആയുധങ്ങള്‍ പ്രയോഗി 
ക്കുന്നതിനും പരിശീലനം സിദ്ധിച്ചവരായി 
രുന്നു അവര്‍. അവര്‍ ദാവീദിന്‍റെ അടുത്ത 
വിശ്വസ്തരുമായിരുന്നു. 

34നഫ്‌താലിയുടെ ഗോത്രത്തില്‍നിന്നും 
ആയിരം ഉദ്യോഗസ്ഥന്മാര്‍. അവരോടൊപ്പം 
കുന്തങ്ങളും പരിചകളുമേന്തിയ മുപ്പത്തേഴാ 
യിരം പേരും ഉണ്ടായിരുന്നു. 35ദാന്‍െറ ഗോത്ര 
ത്തില്‍നിന്നും യുദ്ധസന്നദ്ധരായ ഇരുപത്തെ 
ണ്ലായിരത്തി അറുന്നൂറു പേരുണ്ടായിരുന്നു. 
36ആശേരിന്‍െറ ഗോത്രത്തില്‍നിന്നും യുദ്ധ 
സന്നദ്ധരായ നാല്പതിനായിരം ഭടന്മാര്‍ ഉണ്ടായി 
രുന്നു. 

37യോര്‍ദ്ദാ൯നദിയുടെ കിഴക്കെക്കരയില്‍ 
നിന്ന്‌ രൂബേന്‍, ഗാദ്‌, മനശ്ശെയുടെ പകുതി, 
ഗോത്രങ്ങളില്‍ നിന്നുള്ള ഒരു ലക്ഷത്തിഇരുപ 








424 


വസിക്കുന്ന പുരോഹിതന്മാര്‍ക്കും ലേവ്യര്‍ക്കും 
നമുക്കൊരു സന്ദേശമയയ്ക്കാം. ആ സന്ദേശമ 
നുസരിച്ച്‌ അവര്‍ നമ്മോടുചേരാ൯ പറയുക. 
സാക്ഷ്യപെട്ടകം നമുക്ക്‌ യെരൂശലേമിലേക്കു 
കൊണ്ടുവരാം. ശൌല്‍രാജാവായിരുന്നപ്പോള്‍ 
നമ്മള്‍ സാക്ഷ്യപെട്ടകത്തിനെറെ കാര്യം ശ്രദ്ധി 
ച്ചിരുന്നില്ല.” 4യിസ്രായേലുകാര്‍ മുഴുവന്‍ ദാവീ 
ദിനോടുയോജിച്ചു. അത്‌ ശരിയായ ഒരു കാര്യ 
മാണെന്ന്‌ അവരെല്ലാവരും കരുതി. 

ടഅതിനാല്‍ ദാവീദ്‌ ഈജിപ്തിലെ ശീഹോര്‍ 
നദി മൂതല്‍ ലേബോഹമാത്തുപട്ടണം വരെ 
യുള്ള എല്ലാ യിസ്രായേലുകാരെയും വിളി 
ചുകൂട്ടി. കിരൃത്ത്‌-യെയാരീം പട്ടണത്തില്‍ 
നിന്നും സാക്ഷ്യപെടുകം തിരികെകൊണ്ടുവരു 
ന്നതിന്‌ അവര്‍ ഒരുമിച്ചു വന്നു. ഓവീദും അയാ 
ഭളോടൊപ്പമുള്ള എല്ലാ യിസ്രായേലുകാരും 
കെരൂബുമാലാഖകള്‍ക്കുമേല്‍ അധിവസി 
ക്കുന്ന യഹോവയായ ദൈവത്തിന്‍െറ നാമ 
ത്തില്‍ വിളിക്കപ്പെടുന്ന സാക്ഷ്യപെട്ടകം കൊ 
ണ്ടുവരുന്നതിനായി യെഹൂദയിലെ കിര്ൃത്ത്‌- 
യെയാരീം എന്ന ബയലയിലേക്കു പോയി. 

അബീനാദാബിന്‍െറെ വസതിയില്‍നിന്നും 
ജനങ്ങള്‍ സാക്ഷ്യപെട്ടകം നീക്കം ചെയ്തു. 
അവര്‍ അതൊരു പുതിയ വാഹനത്തിന്മേല്‍ 
വച്ചു. ഉസ്സയും അഹ്യോവുമായിരുന്നു വാഹനം 
ഓടിച്ചിരുന്നത്‌. ദാവീദും ജനങ്ങളെല്ലാവരും 
ദൈവത്തിന്‍െറ മുമ്പില്‍ പൂര്‍ണ്ശക്തിയോടെ 
ആഘോഷിക്കുകയായിരുന്നു. കിന്നരം, വീണ, 
തംബുരു, ഇലത്താളം, കാഹളം എന്നിവ അവര്‍ 
ഉപയോഗിച്ചിരുന്നു. 














തിനായിരം പേരുണ്ടായിരുന്നു. അവര്‍ക്ക്‌ എല്ലാ 
വിധത്തിലുള്ള ആയുധങ്ങളും ഉണ്ടായിരുന്നു. 

38അവരെല്ലാവരും ധൈരൃശാലികളായ 
പോരാളികളായിരുന്നു. ദാവീദിനെ യിനസ്ധ്രാ 
യേല്‍ രാജാവാക്കുന്നതിനോടു പൂര്‍ണ്ണമായും 
യോജിച്ചുകൊണ്ട്‌ അവര്‍ ഹെബ്രോന്‍ പട്ടണ 
ത്തിലേക്കു വന്നു. ദാവീദ്‌ രാജാവാകണമെന്ന 
കാര്യം മറ്റെല്ലാ യിസ്രായേലുകാരും അംഗീകരി 
ച്ചിരുന്നു. അവരുടെ ബന്ധുക്കള്‍ അവര്‍ക്കായി 
ഭക്ഷണം തയ്യാറാക്കിയതിനാല്‍ അവര്‍ തിന്നു 
കയും കുടിക്കുകയും ചെയ്തു. 4ികൂടാതെ 
യിസ്സാഖാർ, സെബൂലൂന്‍, നഫ്താലി ഗോത്ര 
ക്കാര്‍ വസിക്കുന്ന സ്ഥലങ്ങളിലെ അവരുടെ 
അയല്‍ക്കാര്‍ കുതിരകള്‍ക്കും കഴുതകള്‍ക്കും കോ 
വര്‍കഴുതകള്‍ക്കും കന്നുകാലികള്‍ക്കും വേണ്ട 
ഭക്ഷണവും കൊണ്ടുവന്നിരുന്നു. അവര്‍ ആവ 
ശ്ൃത്തിനു മാവ്‌, അത്തിയടകള്‍, ഉണക്കമുന്തിരി 
ക്കുലകള്‍, വീഞ്ഞ്‌, എണ്ണ എന്നിവയും കാലി 
കള്‍, ആടുകള്‍ എന്നിവയും കൊണ്ടുവന്നി 
രുന്നു. യിസ്രായേലുകാര്‍ അതീവ സന്തുഷ്ടരാ 
യിരുന്നു. 








സാക്ഷ്യപെട്ടകം തിരികെ കൊണ്ടുവരുന്നു 
13 തന്‍െറസൈനൃത്തിലെ എല്ലാ 
ഉദ്യോഗസ്ഥന്മാരോടും സംസാരിച്ചു. 
അനന്തരം ദാവീദ്‌ യിസ്രായേലൂകാരെ മുഴു 
വന്‍ വിളിച്ചുകൂട്ടി. അയാള്‍ അവരോടു 
പറഞ്ഞു: “ഇതൊരു നല്ല ആശയമാണെന്നു 
നിങ്ങള്‍ കരുതുന്നുവെങ്കില്‍, യഹോവയാഗ്ര 
ഹിക്കുന്നത്‌ ഇതാണെങ്കില്‍; നമുക്ക്‌ യിസ്രാ 
യേലിലെമ്പാടുമുള്ള നമ്മുടെ സഹോദരന്മാ 
ര്‍ക്ക്‌ ഒരു സന്ദേശമയയ്ക്കാം. നമ്മുടെ സഹോദ 
രന്മാരോടൊപ്പം അവരുടെ പട്ടണങ്ങളിലും ആ 
പട്ടണങ്ങളുടെ അടുത്തുള്ള വയലുകളിലും 





അവര്‍ കീദോനന്‍്െറെ മെതിക്കളത്തിലേക്കു 
വന്നു. അപ്പോള്‍ വണ്ടിക്കാളകള്‍ക്കു കാലിടറി. 
സാക്ഷ്യപെട്ടകം ഏതാണ്ടു നിലംപതിക്കാ൯ 
തുടങ്ങി. ഉസ്സാ കൈനീട്ടി പെട്ടകത്തില്‍ പിടി 
ച്ചു. 11യഹോവ ഉസ്സയോടു വളരെ കോപിച്ചു. 
പെട്ടകത്തില്‍ സ്പര്‍ശിച്ചതിനാല്‍ യഹോവ 
ഉസ്ററയെ വധിച്ചു. അങ്ങനെ ഉസ്റ്റാാ അവിടെ 
ദൈവത്തിന്‍െറമുമ്പില്‍വച്ചു മരിച്ചു. 1ദൈവം 
ഉസ്പയോടു തന്‍െറ കോപം കാട്ടി. ഇത്‌ ദാവീ 
ദിനെ വളരെ ദുഖിതനാക്കി. അന്നു മുതല്‍ 
ഇന്നും ആ സ്ഥലം “പേരെസ്‌-ഉസ്സാ” എന്നു 
വിളിക്കപ്പെടുന്നു. 





ദാവീദ്‌ അന്ന്‌ ദൈവത്തെ ഭയന്നു. ദാവീദു 
പറഞ്ഞു, “സാക്ഷ്യപെട്ടകം എന്‍െറയടുത്തേക്കു 
കൊണ്ടുവരുവാന്‍ എനിക്കാവില്ല!” 13അതിനാല്‍ 
ദാവീദ്‌ സാക്ഷ്യപെട്ടകം ദാവീദിന്‍റെ നഗര 
ത്തിലേക്കു കൊണ്ടുപോയില്ല. അവന്‍ സാക്ഷ്യ 
പെട്ടകം ഓബേദ്‌- എദോമിന്‍െറ ഭവനത്തില്‍ 
ഉപേക്ഷിച്ചു. ഗത്ത്‌ നഗരക്കാരനായിരുന്നു 
ഓബേദ്‌- എദോം. സാക്ഷ്യ പെട്ടകം ഓബേദ്‌- 
എദോമിനന്‍െറെ കൈവശം അയാളുടെ വസതി 
യില്‍ മൂന്നു മാസമിരുന്നു. യഹോവ ഓബേദ്‌- 
എദോമിന്‍െറ കുടുംബത്തെ എല്ലാക്കാര്യത്തി 
ലും അനുഗ്രഹിച്ചു. 








ദാവീദിന്‍െറ രാജ്യം വളരുന്നു 

ടൈറിലെ രാജാവായിരുന്നു ഹീരാം. 
14 ഹീരാം ദാവീദിന്‍െറയടുത്തേക്കു ദൂത 
ന്മാരെ അയച്ചു. അയാള്‍ ദേവദാരുവും കല്‍പ്പ 
ണിക്കാരെയും, തടിപ്പണിക്കാരെയും ദാവീദിന 
യച്ചുകൊടുത്തു. ദാവീദിന്‌ ഒരു കൊട്ടാരം പണി 
യാനാണ്‌ അയാളിതൊക്കെ അയച്ചത്‌. 
2അപ്പോള്‍ യഹോവ തന്നെ യഥാര്‍ത്ഥത്തില്‍ 





425 


യിസ്രായേല്‍രാജാവാക്കിയെന്ന്‌ ദാവീദിനു മന 
സ്റിലായി. യഹോവ ദാവീദിന്‍െറ രാജ്യത്തെ 
വളരെവലുതും ശക്തവുമാക്കി. ദാവീദിനെയും 
യിസ്രായേല്‍ജനതയെയും അവന്‍ സ്നേഹി 
ച്ചതിനാലാണ്‌ ദൈവം അങ്ങനെ ചെയ്തത്‌. 


ദാവീദ്‌ കൂടുതല്‍ യെരൂശലേംകാരികളെ 
വിവാഹം കഴിച്ചു. അയാള്‍ക്ക്‌ കൂടുതല്‍ പുത്ര 
ന്മാരും പുത്രിമാരും ഉണ്ടായി. 4ദാവീദിന്‌ യെരൂശ 
ലേമിലുണ്ടായ കുട്ടികളുടെ പേരുകള്‍ ഇവ 
യാണ്‌: ശമ്മൂവ, ശോബാബ്‌, നാഥാന്‍, ശലോ 
മോന്‍, ടയിബ്ഹാര്‍, എലീശൂവാ. എല്‍പേലെ 

. നോഗഹ്‌, നേഫെഗ്‌, യാഫീയ, 7എലീ 








ത്ത. 
ശാമാ, ബെല്യാദാ. എലീഫേലെത്ത്‌. 





ദാവീദ്‌ ഫെലിസ്ത്യരെ തോല്ലിക്കുന്നു 

ട്ദാവീദ്‌ യിസ്രായേല്‍രാജാവായി തെരഞ്ഞെ 
ടുക്കപ്പട്ട വിവരം ഫെലിസ്ത്യർ കേട്ടു. അതി 
നാല്‍ എല്ലാ ഫെലിസ്തൃരും ദാവീദിനെ തേടി 
യിറങ്ങി. അപ്പോള്‍ അയാള്‍ ഫെലിസ്ത്യർക്കെ 
തിരെ യൂദ്ധം ചെയ്യാനിറങ്ങി. “ഫെലിസ്ത്യർ 
രെഫായീംതാഴ്വരയില്‍ വസിക്കുന്ന ജനങ്ങളെ 
ആക്രമിക്കുകയും അവരുടെ സാധനങ്ങള്‍ 
മോഷ്ടിക്കുകയും ചെയ്തു. 10ദാവീദ്‌ ദൈവ 
ത്തോടു ചോദിച്ചു, “ഞാന്‍ ഫെലിസ്ത്യരോടു 
യുദ്ധത്തിനു പോകണോ? അവരെ തോല്ലി 
ക്കാന്‍ അങ്ങ്‌ എന്നെ അനുവദിക്കുമോ?” 

യഹോവ ദാവീദിനോടു മറുപടി പറഞ്ഞു, 
“പോകൂ, ഫെലിസ്ത്യരെ തോല്പിക്കാന്‍ ഞാന്‍ 
നിന്നെ അനുവദിക്കാം.” 








11അപ്പ്പോള്‍ ദാവീദും അവന്‍െറ സേനയും 
ബാല്‍പെരാസീംപട്ടണം വരെയെത്തി. അവി 
ടെ വച്ച്‌ ദാവീദും സൈന്യവും ഫെലിസ്ത്ൃയരെ 
തോല്പിച്ചു. ദാവീദു പറഞ്ഞു, “പൊട്ടിയ അണ 
കളില്‍നിന്നും വെള്ളം പ്രവഹിക്കുമ്പോലെ 
ദൈവം എന്‍െറ ശത്രുക്കളെ തകര്‍ത്തു. എന്നി 
ലൂടെയാണ്‌ ദൈവം അതു ചെയ്തത്‌.” അതിനാ 
ലാണ്‌ ആ സ്ഥലം ബാല്‍ പെരാസീം എന്നു 
വിളിക്കപ്പെട്ടത്‌. 12ഫെലിസ്ത്ൃര്‍ തങ്ങളുടെ 
വിഗ്രഹങ്ങള്‍ ബാല്‍ പെരാസീമില്‍ ഉപേക്ഷി 
ച്ചു പോയി. ആ വിഗ്രഹങ്ങള്‍ കത്തിച്ചു കളയു 
വാന്‍ ദാവീദ്‌ തന്‍െറ സേവകരോടു കല്ലിച്ചു. 








ഫെലിസ്ത്ൃയര്‍ക്കുമേല്‍ മറ്റൊരു വിജയം 

13ഫെലിസ്ത്യര്‍ രെഫായീം താഴ്വരയിലെ 
ജനങ്ങളെ വീണ്ടും ആക്രമിച്ചു. 14ദാവീദ്‌ ദൈവ 
ത്തോടു വീണ്ടും പ്രാര്‍ത്ഥിച്ചു. ദൈവം ദാവീദി 
നെറ പ്രാര്‍ത്ഥനയ്ക്കു പ്രതികരിച്ചു. ദൈവം 
പറഞ്ഞു, “ദാവീദേ, നീ ആക്രമിക്കുമ്പോള്‍ 
ഫെലിസ്ത്യരുടെ മുമ്പിലേക്കു പോകാതിരി 
ക്കുക. പകരം, അവരെ വളയുക. ബാഖാമര 
ങ്ങള്‍ക്കിടയില്‍ ഒളിക്കുക. ദമമരങ്ങളുടെമേല്‍ 
കയറുക. മരത്തിന്‍െറ മുകളിലിരുന്ന്‌ സൈന്യം 
ചുറ്റിനടക്കുന്ന ശബ്ദം നിനക്കു കേള്‍ക്കാം. 
അപ്പോള്‍ ഫെലിസ്ത്യരെ ആക്രമിക്കുക. ദൈവ 
മായ ഞാന്‍ നിനക്കു മുമ്പേപുറപ്പെട്ട ഫെലി 





1 ദിനവൃത്താന്തം 14:3-15:16 


എല്ലാ രാജ്യങ്ങളിലും ദാവീദിനെലച്ലറ്റി ഭയമു 
ണ്ടാക്കി. 


സാക്ഷ്യപെട്ടകം യെരൂശലേമില്‍ 

ദാവീദ്‌ തനിക്കുവേണ്ടി ദാവീദിന്‍െറ 
15 നഗരത്തില്‍ കൊട്ടാരങ്ങള്‍ പണിതു. അന 
ന്തരം അയാള്‍ സാക്ഷ്യപെട്ടകം വയ്ക്കാനുള്ള 
സ്ഥലവും നിര്‍മ്മിച്ചു. അയാള്‍ അതിനായി 
ഒരു കൂടാരംഉറപ്പിച്ചു. 2അനന്തരം ദാവീദുപറ 
ഞ്ഞു, “സാക്ഷ്യപെട്ടകം ചുമക്കാന്‍ ലേവ്ര്‍ക്കേ 
അനുവാദമുള്ളൂ. സാക്ഷ്യപെട്ടുകം ചുമക്കുന്ന 
തനും അവനെ എക്കാലവും ശുശ്രൂഷിക്കുന്നതി 


ക 


നും യഹോവ അവരെ തെരഞ്ഞടുത്തതാണ. 


3സാക്ഷ്യപെടുകം വയ്ക്കുന്നതിന്‌ താന്‍ ഒരു 
ക്കിയ സ്ഥലത്തേക്കു അതുകൊണ്ടുവരുന്നതിനു 
വേണ്ടി ദാവീദ്‌ മുഴുവന്‍ യിസ്രായേല്‍ ജനങ്ങ 
ളെയും ഒരുമിച്ച്‌ യെരുശലേമില്‍ വിളിച്ചുകൂട്ടി. 
ദ്അഹരോനന്‍െറയും ലേവ്യരുടെയും പിന്‍ഗാമി 
കളെ ദാവീദ്‌ വിളിച്ചുകൂട്ടി. $കെഹാത്തിന്‍െറ 
ഗോത്രത്തില്‍നിന്നും നൂറ്റിയിരുപതു പേരുണ്ടാ 
യിരുന്നു. ഉരരിയേല്‍ ആയിരുന്നു അവരുടെ 
നായകന്‍. 6മെരാരിയുടെ ഗോത്രത്തില്‍നിന്നും 
ഇരുന്നുറ്റിയിരുപതു പേരുണ്ടായിരുന്നു. അസാ 
യാവ്‌ ആയിരുന്നു അവരുടെ നായകന്‍. 7ഗെര്‍ 
ശോനന്‍െറെ ഗോത്രത്തില്‍നിന്നും നൂറ്റിമുപ്പതു 
പേര്‍. യോവേല്‍ ആയിരുന്നു അവരുടെ നായ 
കന്‍. 8എലീസാഫാനന്‍െറ ഗോത്രത്തില്‍നിന്നും 
ഇരുന്നൂറു പേര്‍.ശെമയ്യാവ്‌ അവരുടെ നായകന്‍. 
ഹെബ്രോന്‍െറ ഗോത്രത്തില്‍നിന്നും എണ്‍പ 
തുപേര്‍. എലീയേല്‍ ആയിരുന്നു അവരുടെ 
നായകന്‍. 16ഉസ്സറീയേലിന്‍്ററ ഗോത്രത്തില്‍ 
നിന്നും നൂറ്റിപ്പന്ത്രണ്ടു പേര്‍. അമ്മീനാദാബ്‌ 
ആയിരുന്നു അവരുടെ നായകന്‍. 








പുരോഹിതരോടും ലേവ്യരോടും 
ദാവീദ്‌ സംസാരിക്കുന്നു 

1അനന്തരം ദാവീദ്‌ പുരോഹിതന്മാരായ 
സാദോക്കിനെയും അബ്യാഥാരിനെയും വിളി 
ച്ചു. ഈരീയേല്‍, അസായാവ്‌, യോവേല്‍, ശെമ 
യാവ്‌, എലീയേല്‍, അമ്മീനാദാബ്‌ എന്നീ 
ലേവ്യരോടു തനന്‍െറയടുത്തുവരാന്‍ ആവശ്യ 
പ്പെടു. 1ദാവീദ്‌ അവരോടു പറഞ്ഞു, “നിങ്ങള്‍ 
ലേവിഗോത്രത്തിലെ നായകരാണ്‌. നിങ്ങളും 
മറ്റു ലേവ്യരും സ്വയം ശുദ്ധീകരിക്കുക. എന്നിട്ട 
സാക്ഷ്യപെട്ടകം ഞാനതിനു വേണ്ടിയുണ്ടാ 
ക്കിയ സ്ഥലത്തേക്കു കൊണ്ടുവരിക. 3കഴിഞ്ഞ 
തവണ സാക്ഷ്യപെട്ടകം കൊണ്ടുവരേണ്ടതെങ്ങ 
നെയെന്ന്‌ നമ്മള്‍ യഹോവയോടു ചോദിച്ചില്ല. 
നിങ്ങള്‍ ലേവ്യരല്ല അതു ചുമന്നിരുന്നത്‌ എന്ന 
തിനാല്‍ യഹോവ ഞങ്ങളെ ശിക്ഷിക്കുകയും 
ചെയ്തു.” 

14അനന്തരം, യിസ്രായേലിന്‍റെ ദൈവമാ 
കുന്ന യഹോവയുടെ സാക്ഷ്യപെടുകം കൊണ്ടു 
വരുന്നതിന്‌ പുരോഹിതന്മാരും ലേവ്യരും 
സ്വയം ശുദ്ധീകരിച്ചു. മോശെ കല്ലിച്ചതു 
പോലെ തന്നെ ലേവ്യര്‍ വിശിഷ്ടമായ തണ്ടു 


























സ്ത്യസേനയെ തോല്ലിക്കും!” 16ദൈവം കല്ലിച്ച 
തുപോലെ ദാവീദു ചെയ്തു. അങ്ങനെ 
ദാവീദും സൈന്യവും ഫെലിസ്ത്യസേനയെ 
തോല്പിച്ചു. ഗിബെയോന്‍പട്ടണം മുതല്‍ 
ഗേസെര്‍പട്ടണം വരെ ഫെലിസ്തൃഭടന്മാരെ 
അവര്‍ വധിച്ചു. 17അങ്ങനെ ദാവീദ്‌ എല്ലാ 
രാഷ്ട്രങ്ങളിലും പ്രസിദ്ധനായി. യഹോവ 


കള്‍ ഉപയോഗിച്ച്‌ സാക്ഷ്യപെടുകം ചുമലി 
ലേറ്റി. യഹോവ പറഞ്ഞതു പോലെ തന്നെയാ 
ണവര്‍ പെട്ടകം ചുമന്നത്‌. 


ഗായകര്‍ 
1ലേവ്യനേതാക്കന്മാരോടു തങ്ങളുടെ സ 
ഹോദരന്മാരായ ഗായകരെ കൊണ്ടുവരാന്‍ ദാ 


1 ദിനവൃത്താന്തം 15:17-16:16 


വീദു പറഞ്ഞു. വീണ, കിന്നരം, ഇലത്താളം 
എന്നിവ ഉപയോഗിച്ച്‌ ആനന്ദഗീതം ആല 
പിക്കുന്നതിനാണത്‌. 

17അനന്തരം ലേവ്യര്‍ യായേലിനന്‍െെറ പുത്രനാ 
യഹേമാനെയും അയാളുടെ സഹോദരന്മാരായ 
ആസാഫിനെയും ഏഥാനെയും നിയോഗിച്ചു. 
ആസാഫ്‌ ബേരെഖബ്യാവിന്‍െറ പുത്രന്‍. 
ഏഥാന്‍, കൂശായാവിന്‍െറ പുത്രന്‍. മെരാരി 
ഗോത്രക്കാരായിരുന്നു ഇവര്‍. ലേവ്യരുടെ ഒരു 
രണ്ടാം നിരയുമുണ്ടായിരുന്നു. സെഖര്യാവ്‌, 
ബേന്‍, യാസീയേല്‍, ശെമീരാമോത്‌, യെഹീ 
യേല്‍, ഉന്നി, എലീയാബ്‌, ബെനായാവ്‌, മയ 
സേയാവ്‌, മത്ഥിഥ്യാവ്‌, എലീഫെലേഹു, മിക്‌ 
നേയാവ്‌. ഓബേദ്‌ എദോം, യെയീയേല്‍ എന്നി 
വരായിരുന്നു അവര്‍. ഇവരെല്ലാം ലേവ്യരായ 
വാതില്‍ക്കാവല്‍ക്കാരായിരുന്നു. 
ഗായകരായ ആസാഫ്‌, ഹേമാന്‍, ഏഥാന്‍ 
എന്നിവര്‍ ഓടുകൊണ്ടുള്ള ഇലത്താളം മുഴക്കി. 
20സെഖര്യാവ്‌, യാസീയേല്‍, ശെമീരാമോത്ത്‌, 
യെഹീയേല്‍, ഉന്നി, എലീയാബ്‌, യസേയാവ്‌, 
ബെനായാവ്‌ എന്നിവര്‍ അലാമോത്തു വീണ 
വായിച്ചു. 21മത്ഥിഥ്യാവ്‌, എലീഫേലേഹു, മിക്‌ 
നേയാവ്‌, ഓബേദ്‌-എദോം, യെയീയേല്‍, അസ 
സ്യാവ്‌ എന്നിവര്‍ ശെമീനീത്തു കിന്നരങ്ങള്‍ 
വായിച്ചു. അതായിരുന്നു എക്കാലത്തേക്കും 
അവരുടെ തൊഴില്‍. 2ലേവ്യനേതാവായ 
കെനാന്യാവ്‌ ആയിരുന്നു സംഗീതാലാപന 
ത്തിന്‍െറ ചുമതലക്കാരന്‍. സംഗീതത്തില്‍ സമര്‍ 
ത്ഥനായതിനാലായിരുന്നു അയാള്‍ക്കു ഈ 
ചുമതലകളൊക്കെ ലഭിച്ചത്‌. 

2സാക്ഷ്യപെട്ടകത്തിന്‍െറ കാവല്‍ക്കാരില്‍ 
രണ്ടു പേരായിരുന്നു ബേരെഖ്യാവും എല്‍ക്കാ 
നയും. 24ശെബന്യാവ്‌, യോശാഫാത്ത്‌, നെഥന 
യേല്‍, അമാസായി, സെഖര്യാവ്‌, ബെനാ 
യാവ്‌, എലെയാസാര്‍ എന്നിവര്‍ക്ക്‌ സാക്ഷ്യ 
പെട്ടകത്തിന്‍െറ മുമ്പില്‍ കാഹളം വിളിച്ചു 
കൊണ്ടുനടക്കാനായിരുന്നു നിയോഗം. 
ഓബേദ്‌-എദോം, യെഹീയാവ്‌ എന്നിവര്‍ സാ 
ക്ഷ്യപെടുകത്തിനെറ മറ്റു കാവല്‍ക്കാരായി 
രുന്നു. 

ദാവീദ്‌, യിസ്രായേല്‍ മൂപ്പന്മാര്‍, സഹസ(സ്രാ 
ധിപന്മാര്‍ എന്നിവര്‍ സാക്ഷ്യപെട്ടകംകൊണ്ടു 
വരാനായിപോയി. അവരത്‌ ഓബെദ്‌-എദോ 
മിന്‍െറ വീട്ടില്‍നിന്നും പുറത്തേക്കു കൊണ്ടു 
വന്നു. എല്ലാവരും അത്യധികം ആഹ്ളാദിച്ചി 
രുന്നു! %സാക്ഷ്യപെട്ടകം ചുമന്നിരുന്ന ലേവ്യ 
രെ ദൈവം സഹായിച്ചു. ഏഴുകാളകളെയും 
ഏഴ്‌ ആണാടുകളെയും അവര്‍ ബലിയര്‍പ്പിച്ചു. 
27സാക്ഷ്യപെട്ടകം ചുമന്നിരുന്ന എല്ലാലേവ്യരും 
നേര്‍ത്തലിനന്‍ കൊണ്ടുണ്ടാക്കിയ നീളന്‍ 
കുപ്പായമായിരുന്നു ധരിച്ചിരുന്നത്‌. ഗാനാലാപ 
നത്തിന്‍െറ ചുമതലക്കാരനായ കെനാന്യാവും 
എല്ലാ ഗായകരും നേര്‍ത്ത ലിനന്‍ കൊണ്ടുള്ള 
നീളന്‍ വസ്ത്രങ്ങളായിരുന്നു ധരിച്ചിരുന്നത്‌. 
ദാവീദും നേര്‍ത്തലിനന്‍ കൊണ്ടുള്ള നീളന്‍ 
കുപ്പായമാണു ധരിച്ചിരുന്നത്‌. നേര്‍ത്ത ലിനന്‍ 
കൊണ്ടുള്ള ഒരു എഫോദും ദാവീദ്‌ ധരിച്ചി 
രുന്നു. 

28അങ്ങനെ എല്ലാ യിസ്ധ്രായേലുകാരും 
ചേര്‍ന്ന്‌ സാക്ഷ്യപെട്ടകം കാണ്ടുവന്നു. അവര്‍ 
ഉച്ചത്തില്‍ വിളിച്ചുകൂവുകയും ആണാടിനന്‍െറ 
കൊമ്പുകളും കാഹളങ്ങളും മുഴക്കുകയും ഇല 
ത്താളം, വീണ, കിന്നരം എന്നിവ വായിക്കു 
കയും ചെയ്തു. 







































































426 


29സാക്ഷ്യപെട്ടകം ദാവീദിന്‍റെ നഗരത്തി 
ലെത്തിയപ്പോള്‍ മീഖള്‍ ഒരു ജനാലയിലൂടെ 
നോക്കി. ശൌലിന്‍െറെ പുത്രിയായിരുന്നു 
മീഖള്‍. ദാവീദുരാജാവ്‌ നൃത്തം വയ്ക്കുന്നതും 
ആഹ്ളാദിക്കുന്നതും കണ്ടു. മീഖളിന്‌ അയാളി 
ലുള്ള ആദരവു നഷ്ടപ്പെടുകയും അയാളെ 
വെറുക്കുകയും ചെയ്തു. അയാള്‍ വിഡ്ഡ്ിയാ 
ക്കപ്പെടുകയാണെന്ന്‌ അവള്‍ കരുതി. 
IO സാക്ഷ്യപെട്ടകം കൊണ്ടുവന്ന്‌ 

അതുവയ്ക്കുവാ൯ ദാവീദ്‌ കൂടാരത്തിനക 

ത്തുണ്ടാക്കിയസ്ഥലത്തുവച്ചു. അനന്തരം അവര്‍ 
ദൈവത്തിന്‌ ഹോമയാഗങ്ങളും സമാധാനബ 
ലികളും അര്‍പ്പിച്ചു. ഹോമയാഗങ്ങളും സമാ 
ധാന ബലികളും അര്‍പ്പിച്ചതിനുശേഷം ദാവീദ്‌ 
യഹോവയുടെനാമത്തില്‍ ജനങ്ങളെ അനുഗ്ര 
ഹിച്ചു. 3അനന്തരം അയാള്‍ ഒരു അപ്പം, ഒരു 
ഇറച്ചിക്കഷണം, ഒരു ഉണക്കമുന്തിരിയട എന്നി 
വവീതം യിസ്ധരായേലിലെ എല്ലാ സ്ത്രീപുരുഷ 
ന്മാര്‍ക്കും നല്‍കി. 

അനന്തരം സാക്ഷ്യപെട്ടകത്തിനു മുമ്പില്‍ 
ശുശ്രൂഷ നടത്താന്‍ ദാവീദ്‌ ഏതാനും ലേവ്യരെ 
തെരഞ്ഞടുത്തു. യിസ്രായേലിന്റെ ദൈവമാ 
കുന്ന യഹോവയ്ക്കു നന്ദി പറയുകയും സ്തോ 
ത്രമര്‍പ്പിക്കുകയും ആഘോഷിക്കുകയുമായി 
രുന്നു അവരുടെ ജോലി. $ആസാഫായിരുന്നു 
ഒന്നാം സംഘത്തിന്‍െറ നായകന്‍. ആസാഫി 
ന്‍െറ സംഘം ഇലത്താളങ്ങള്‍ വായിച്ചിരുന്നു. 
സെഖര്യാവായിരുന്നു രണ്ടാമത്തെ സംഘത്തി 
ന്‍റെ നായകന്‍. ഉസ്സീയേല്‍, ശെമീരാമോത്ത്‌, 
യെഹീയേല്‍, മത്ഥിഥ്യാവ്‌, എലീയാബ്‌, 
ബെനായാവ്‌, ഓബേദ്‌- എദോം, യെയീയേല്‍ 
എന്നിവരായിരുന്നു മറ്റു ലേവ്യര്‍. ഇവര്‍ വീണ 
യും കിന്നരവും വായിച്ചു. ബെനായാവ്‌, യെ 
ഹസീയേല്‍ എന്നിവരായിരുന്നു സാക്ഷ്യപെട്ു 
കത്തിനു മുമ്പില്‍ എല്ലായ്പ്പോഴും കാഹളം 
മുഴക്കിയിരുന്ന പുരോഹിതന്മാര്‍. "യഹോ 
വയെ സ്തുതിച്ചു പാടുന്നതിന്‌ ദാവീദ്‌ ആസാ 
ഫിനെയും സഹോദരന്മാരെയും ആദ്യം നിയോ 
ഗിച്ചപ്പോഴായിരുന്നു അത്‌. 








ദാവീദിന്‍റെ സ്തോത്രഗീതം 
യഹോവയ്ക്കു സ്തോത്രം. അവന്‍െറ നാമം 
വിളിക്കുക. യഹോവയുടെ മഹദ്പ്രവൃത്തികള്‍ 
ജനങ്ങളോടു പറയുക. 
യഹോവയ്ക്കു പാടുക. യഹോവയ്ക്കു 
സ്തോത്രങ്ങള്‍ പാടുക. അവന്‍െറ എല്ലാ അത്ഭു 
തപ്രവൃത്തികളെയും പറ്റി പറയുക. 

1 യഹോവയുടെ വിശുദ്ധനാമത്തില്‍ അഭിമാ 
നിക്കുക. യഹോവയിങ്കുലേക്കുവരുന്ന നിങ്ങളെ 
ല്ലാവരും സന്തുഷ്ടരായിരിക്കട്ടെ! 1യഹോവ 
യിങ്കലേക്കും അവന്‍െറ ശക്തിയിലേക്കും നോ 
ക്കുക. എപ്പോഴും സഹായത്തിന്‌ അവനെ സമീ 
പിക്കുക. യഹോവ ചെയ്തിട്ടുള്ള അത്ഭുത 
കൃത്യങ്ങള്‍ അനുസ്മരിക്കുക. അവന്‍െറ തീരുമാ 
നങ്ങളെയും ശക്തമായ ചെയ്തികളെയും 
ഓര്‍ക്കുക. 

മയിസ്രായേല്‍ജനത യഹോവയുടെ ദാസ 
ന്മാര്‍. യാക്കോബിന്‍റെ പിന്‍ഗാമികള്‍, യഹോ 
വയുടെ തെരഞ്ഞെടുക്കപ്പെട്ടവര്‍. 4യഹോവ 
നമ്മുടെ ദൈവം, അവന്‍െറ ഭരണം എല്ലായി 
ടവും. 

15നിത്ൃയമായ കരാറിനെ അനുസ്മരിക്കുക. 
ഒരായിരം തലമുറകള്‍ക്കായിട്ടാണ്‌ അവന്‍ ആ 
കല്പനകള്‍ നല്‍കിയത്‌. 1അബ്രാഹാമുമായി 














427 


യഹോവയുണ്ടാക്കിയ കരാര്‍ ഓര്‍മ്മിക്കുക. 
യിസ്ഹാക്കിനുള്ള അവന്‍െറ വാഗ്ദാനം ഓര്‍ 
മ്മിക്കുക. 1യഹോവയത്‌ യാക്കോബിനൊരു 
നിയമമാക്കി. അത്‌ യിസ്രായേലിന്‌ നിത്യ കരാ 
റുമായി. 1യഹോവ യിസ്രായേലിനോടു പറ 
ഞ്ഞു: “കനാന്‍ ദേശം ഞാന്‍ നിനക്കായി 
നല്‍കും. വാഗ്ദത്ത ഭൂമി നിന്റതായിത്തീരും.” 

19അവര്‍ എണ്ണത്തില്‍ കുറവായിരുന്നു. വിദേ 
ശനാട്ടില്‍ അന്യരായ കുറച്ചാളുകള്‍. 22അവര്‍ 
ഒരു രാജ്യത്തുനിന്നും മറ്റൊന്നിലേക്കു പോയി. 
ഒരു ജനതയില്‍നിന്നും മറ്റൊരു ജനതയിലേക്കും 
പോയി. 21എന്നാല്‍ അവരെ ഉപദ്രവിക്കാന്‍ 
യഹോവ ആരെയും അനുവദിച്ചില്ല. അവരെ 
ഉപദ്രവിക്കരുതെന്ന്‌ യഹോവ രാജാക്കന്മാര്‍ക്കു 
മുന്നറിയിപ്പു നല്‍കി. 

മായഹോവ ആ രാജാക്കന്മാരോടു, “എന്‍െറ 
തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഉപദ്രവിക്കരുത്‌. 
എന്‍െറ പ്രവാചകന്മാരെ ഉപദ്രവിക്കരുത്‌” 
എന്നു പറഞ്ഞു. 23ഭൂമി മുഴുവനും യഹോവ 
യ്ക്കു വേണ്ടി പാടുക. യഹോവ നമ്മെ രക്ഷി 
ക്കുന്ന സുവാര്‍ത്ത നിത്യേന ലോകരെ അറിയി 
ക്കുക. 

24യഹോവയുടെ തേജസ്സിനെച്പറ്റി എല്ലാ ജന 
തയോടും പറയുക. അവന്‍െറ അത്ഭുതപ്രവ്ൃ 
ത്തികളെപ്പറ്റിയും എല്ലാവരോടും പറയുക. 
യഹോവ വലിയവനും സ്തുത്യര്‍ഹനുമാ 
കുന്നു. മറ്റെല്ലാ ദേവന്മാരെക്കാളും ഭയപ്പെടേണ്ട 
വനുമാണ്‌ യഹോവ. 2എന്തുകൊണ്ടെന്നാല്‍, 
മറ്റെല്ലാ ദേശങ്ങളിലെയും ദേവന്മാര്‍ മുഴുവനും 
വിലകെട്ട വിഗ്രഹങ്ങളാകുന്നു. എന്നാല്‍ 
യഹോവ ആകാശം സൃഷ്ടിച്ചു! 

2തഹിമയും പ്രതാപവും യഹോവയ്ക്കുള്ളത്‌. 
കരുത്തും ആനന്ദവും യഹോവയുടെ സവിധ 
ത്തില്‍ വസിക്കുന്നു. 2&കുടുംബങ്ങളും ജനങ്ങളും 
യഹോവയുടെ തേജസ്സും ശക്തിയും സ്തുതി 
ക്കുക! യഹോവയുടെ തേജസ്സിനെ വാഴത്തു 
ക. അവന്‍െറ നാമത്തോടു ആദരവു കാട്ടുക. 
നിങ്ങളുടെ വഴിപാടുകള്‍ യഹോവയ്ക്കു 
കൊണ്ടുവരിക. യഹോവയെ അവന്‍െറ വി 
ശുദ്ധ സരന്ദര്യത്തില്‍ ആരാധിക്കുക. 30ലോകം 
മുഴുവനും യഹോവയുടെ മുമ്പില്‍ ഭയന്നു വിറ 
യ്ക്കട്ടെ! പക്ഷേ, അവന്‍ ഭൂമിയെ ശക്തമായി 
ഉണ്ടാക്കിയതിനാല്‍ ലോകം ചലിക്കുകയില്ല. 

31ആകാശവും ഭൂമിയും സന്തുഷ്ടമായിരി 
ക്കട്ടെ. “യഹോവ ഭരിക്കുന്നു!” എന്ന്‌ എല്ലായിട 
വുമുള്ളവര്‍ പറയട്ടെ. 32സമുദ്രവും അതിലുള്ള 
വയും ആഹ്്റാദിക്കട്ടെ! വയലുകളും അവയിലു 
ഒളവയും തങ്ങളുടെ സന്തോഷം പ്രകടിപ്പി 
ക്കട്ടെ! 

കാട്ടിലെ മരങ്ങള്‍ യഹോവയ്ക്കു മുമ്പില്‍ 
ആഹ്ളാദിച്ചു പാടും! എന്തുകൊണ്ടെന്നാല്‍, 
യഹോവ വരികയായി. ലോകത്തിന്‍െറ ന്യായ 
വിധി നടത്താന്‍ അവന്‍ വരുന്നു. നന്മ 
നിറഞ്ഞ യഹോവയ്ക്കു നന്ദി. യഹോവയുടെ 
സ്നേഹം നിത്യമാകുന്നു. 

യഹോവയോടു പറയുക, “ഓ ദൈവമേ, 
ഞങ്ങളുടെ രക്ഷകാ ഞങ്ങളെ രക്ഷിക്കണമേ. 
ഞങ്ങളെ ഒരുമിച്ചുകൂട്ടി മറ്റു ജനതകളില്‍നിന്നും 
ഞങ്ങളെ രക്ഷിക്കണമേ. അപ്പോള്‍ ഞങ്ങള്‍ക്ക്‌ 
അങ്ങയുടെ നാമം വാഴ്ത്താം. അപ്പോള്‍ 
ഞങ്ങള്‍ക്ക്‌ ഞങ്ങളുടെ സ്തോത്രഗീതങ്ങള്‍ 
പാടാം.” 

36യിസ്രായേലിന്‍െറെ ദൈവമാകുന്ന യഹോ 
വ എന്നെന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. അവനെ 



































1 ദിനവൃത്താന്തം 16:17-17:6 


ക്കാലവും വാഴ്ത്തപ്പെടട്ടെ. എല്ലാവരും യഹോ 
വയെ വാഴ്ത്തിക്കൊണ്ടു പറഞ്ഞു, “ആമേന്‍?” 

37അനന്തരം ദാവീദ്‌ ആസാഫിനെയും അവ 
ന്‍െറ സഹോദരന്മാരെയും അവിടെ സാക്ഷ്യ 
പെട്ടകത്തിനു മുമ്പില്‍ വിട്ടിട്ടുപോയി. എന്നും 
അതിനു മുമ്പില്‍ ആരാധന നടത്താനാണ്‌ 
ദാവീദ്‌ അവരെ നിയോഗിച്ചത്‌. 3ഒാബേദ്‌- 
എദോമിനെയും മറ്റ്‌ അറുപത്തെട്ടു ലേവ്യ 
രേയും ആസാഫിനോടും സഹോദരന്മാരോടു 
മൊപ്പം ആരാധന നടത്താന്‍ ദാവീദ്‌ നിയോ 
ഗിച്ചു. ഓബേദ്‌-എദോമും ഹോസയെയും 
വാതില്‍ കാവല്‍ക്കാരായിരുന്നു. യെദൂൃഥൂന്‍െറ 
പുത്രനായിരുന്നു ഓബേദ്‌-എദോം. 

ദാവീദ്‌ ഗിബെയോനിലെ ഉന്നതസ്ഥല 
ത്തുള്ള യഹോവയുടെ കൂടാരത്തിനു മുമ്പില്‍ 
ആരാധന നടത്തുന്നതിന്‌ പുരോഹിതനായ 
സാദോക്കിനെയും മറ്റു പുരോഹിതന്മാരെയും 
നിയോഗിച്ചു. 4)എല്ലാ പ്രഭാതത്തിലും സായാ 
ഹനത്തിലും സാദോക്കും മറ്റു പുരോഹിതന്മാരും 
ഹോമയാഗപീഠത്തില്‍ ഹോമയാഗങ്ങളര്‍ 
പ്പിച്ചു. യഹോവ യിസ്രായേല്‍ജനതയ്ക്കു 
നല്‍കിയ യഹോവയുടെ നിയമത്തിലെഴുതപ്പ 
ട്ടിരിക്കുന്ന ചട്ടങ്ങള്‍ പാലിക്കാനാണ്‌ അവര്‍ 
അങ്ങനെയൊക്കെ ചെയ്തത്‌. ദ്ഹേമാനും 
യെദൂഥൂനും മറ്റെല്ലാ ലേവ്യരും യഹോവയുടെ 
നിത്യമായ സ്നേഹത്തെ വാഴ്ത്തിപ്പാടാന്‍ 
നാമനിര്‍ദ്ദേശം ചെയ്യപ്പെട്ടവരായിരുന്നു! 42ഹേ 
മാനും യെദൂഥുനും അവരിലുണ്ടായിരുന്നു. 
കാഹളം വിളിക്കുകയും ഇലത്താളം മുഴക്കുകയു 
മായിരുന്നു അവരുടെ തൊഴില്‍. ദൈവത്തി 
നുവേണ്ടി ഗാനങ്ങള്‍ ആലപിക്കുമ്പോള്‍ മറ്റു 
സംഗീതോപകരണങ്ങള്‍ വായിക്കുന്ന ജോലി 
യും ഇവര്‍ക്കുണ്ടായിരുന്നു. യെദൂഥൂുനിന്‍െറ 
പുത്രന്മാര്‍ കവാടങ്ങളില്‍ കാവല്‍ നിന്നു. 44ആ 
ഘോഷങ്ങള്‍ക്കു ശേഷം എല്ലാവരും അവിടം 
വിട്ടു. ഓരോരുത്തരും അവരവരുടെ വീടുകളി 
ലേക്കുപോയി. ദാവീദും തന്‍െറ കുടുംബത്തെ 
അനുഗ്രഹിക്കാന്‍ വസതിയിലേക്കു പോയി. 





ദാവീദിന്‌ ദൈവത്തിന്‍െറ വാഗ്ദാനം 
വീട്ടിനുള്ളില്‍ കയറിയതിനു ശേഷം 
] ദാവീദ്‌ പ്രവാചകനായ നാഥാനോടു 
പറഞ്ഞു, “നോക്കു, ഞാന്‍ ദേവദാരുമരം 
കൊണ്ടുണ്ടാക്കിയ കൊട്ടാരത്തില്‍ വസിക്കുന്നു. 
എന്നാല്‍ സാക്ഷ്യപെട്ടകമാകട്ടെ കൂടാരത്തിലി 
രിക്കുന്നു. ദൈവത്തിന്‌ ഒരു ആലയം പണിയ 
ണമെന്ന്‌ എനിക്കാഗ്രഹമുണ്ട്‌.” 
2നാഥാന്‍, ദാവീദിനോടു മറുപടി പറഞ്ഞു, 
“അങ്ങയ്ക്കിഷ്ടമുള്ളതു പോലെ ചെയ്യൂ. 
ദൈവം അങ്ങയോടൊപ്പമുണ്ട്‌.” 
എന്നാല്‍ ആരാത്രി നാഥാന്‍ ദൈവത്തിന്‍െറ 
അരുളപ്പാടുണ്ടായി. 4ദൈവം പറഞ്ഞു, “എന്‍െറ 
ദാസനായ ദാവീദിനോടു ഇക്കാര്യങ്ങള്‍ 
ചെന്നു പറയുക: യഹോവ പറയുന്നു, “എനി 
ക്കു വാസസ്ഥലം പണിയേണ്ടതു നീയല്ല 
ദാവീദേ. “യിസ്രായേലിനെ ഞാന്‍ ഈജി 
പ്തില്‍ നിന്നും മോചിച്ചിച്ചതുമുതല്‍ ഇന്നു 
വരെ, ഞാന്‍ ഒരു വസതിയില്‍ താമസിച്ചിട്ടില്ല. 
കൂടാരങ്ങളില്‍ വസിച്ച്‌ ഞാന്‍ സഞ്ചരിച്ചു. 
യിസ്രായേല്‍ജനതയ്ക്കു പ്രത്യേക നേതാക്ക 
ന്മാരെ ഞാന്‍ തെരഞ്ഞെടുത്തു. അവര്‍ എന്‍െറ 
ജനതയുടെ ഇടയന്മാരെപ്പോലെയാണ്‌. യിസ്രാ 
യേലില്‍ വൃത്യസ്ത സ്ഥലങ്ങളില്‍ സഞ്ചരി 
ക്കവേ ഞാനൊരിക്കലും ആ നേതാക്കന്മാരോടു 








1 ദിനവൃത്താന്തം 17:7-18:3 


നിങ്ങളെന്തുകൊണ്ട്‌ ദേവദാരുമരം കൊണ്ടൊരു 
ആലയം എനിക്കായി പണിതില്ല? എന്നു 
ചോദിച്ചില്ല.” 

ഇനി എന്‍െറ ദാസനായ ദാവീദിനോടു 
ഇങ്ങനെയും കൂടി പറയുക: സര്‍വ്വശക്തനായ 
യഹോവ പറയുന്നു, “ആടുകളെ മേയ്ചു 
കൊണ്ടു വയലുകളില്‍ നടന്നിരുന്ന നിന്നെ 
ഞാ൯ അവിടെനിന്നും എടുത്തു. നിന്നെ ഞാ൯ 
എന്‍െറ യിസ്രായേല്‍ ജനതയുടെ രാജാവാക്കി. 
നീ പോയ എല്ലായിടവും ഞാന്‍ നിന്നോടൊ 
പ്പമുണ്ടായിരുന്നു. നിനക്കുമുമ്പേപോയി ഞാന്‍ 
നിന്‍െറ ശത്രുക്കളെ വധിച്ചു. ഇനി നിന്നെ 
ഞാന്‍ ഭൂമിയിലെ ഏറ്റവും കീര്‍ത്തിമാന്മാരില്‍ 
ഒരാളാക്കി മാറ്റും. ഈ സ്ഥലം ഞാനെന്‍റെ 
യിസ്രായേല്‍ജനതയ്ക്കായി നല്‍കുന്നു. അവര്‍ 
അവരുടെ വൃക്ഷങ്ങള്‍ നടുകയും അവയ്ക്കു 
ചുവട്ടില്‍ സമാധാനത്തോടെ ഇരിക്കുകയും 
ചെയ്യും. അവര്‍ക്ക്‌ അവിടെ ഒന്നിനെപ്പറ്റിയും 
വേവലാതിപ്പെടേണ്ടതില്ല. ആദ്യം ചെയ്തിരു 
ന്നതു പോലെ ദുഷ്ടന്മാര്‍ അവരെ മുറിവേല്ലി 
ക്കുകയില്ല. 10ആ തിന്മകള്‍ സംഭവിച്ചുവെ 
ങ്കിലും എന്‍െറ യിസ്രായേൽജനതയെ സംര 
ക്ഷിക്കുവാ൯ന്‍ ഞാന്‍ നേതാക്കളെ തെരഞ്ഞെ 
ടുത്തു. നിന്‍റെ എല്ലാ ശത്രുക്കളെയും ഞാന്‍ 
തോല്ലിക്കുകയും ചെയ്യും. 

“യഹോവ നിനക്കായൊരു ഭവനം നിര്‍മ്മി 
ക്കുമെന്ന്‌ ഞാന്‍ പറയുന്നു.* 1നീ മരിച്ച്‌ 
നിന്‍െറ പൂര്‍വ്വികരോടു ചേരുമ്പോള്‍ നിന്‍െറ 
പുത്രനെ പുതിയ രാജാവാകാന്‍ ഞാന്‍ അനുവ 
ദിക്കും. നിന്‍െറ പൂത്രന്മാരിലൊരൂവനായി 
രിക്കും പുതിയ രാജാവ്‌. അവന്‍െറ രാജ്യം 
ഞാ൯ ശക്തമാക്കും. നിന്‍െറ പുത്രന്‍ എനി 
ക്കായി ഒരു ഭവനം പണിയും. നിന്‍െറ പുത്ര 
ന്‍െറ കുടുംബത്തെ ഞാന്‍ എന്നെന്നേക്കും ഭരണ 
കര്‍ത്താക്കളാക്കും. 13ഞാനവന്‍ററ പിതാവും 
അവനെന്‍റെ പൂത്രനുമാകും. നിനക്കുമുമ്പ്‌ 
ശൌല്‍ രാജാവായിരുന്നു. ഞാന്‍ ശൌലിനുള്ള 
എന്‍െറ പിന്തുണ പിന്‍വലിക്കുകയും ചെയ്തു. 
എന്നാല്‍ നിന്‍െറ പുത്രനെ സ്നേഹിക്കുന്ന 
തില്‍ നിന്ന്‌ ഞാനൊരിക്കലും പിന്മാറില്ല. 14അ 
വനെ ഞാനെന്‍റെ ആലയത്തിനന്‍െറയും രാജ്യ 
ത്തിന്‍െറയും ചുമതലക്കാരനാക്കും. അവന്‍െറ 
ഭരണം നിത്യമായി സ്ഥാപിക്കപ്പെടും!” 

1ദര്‍ശനത്തെവപ്പറ്റിയും ദൈവം പറഞ്ഞ കാര്യ 
ങ്ങളെപ്പറ്റിയും നാഥാന്‍ ദാവീദിനോടു പറ 
ഞ്ഞു. 





























ദാവീദിന്‍െറ പ്രാര്‍ത്ഥന 

16അനന്തരം ദാവീദുരാജാവ്‌ വിശുദ്ധകൂടാര 
ത്തിലേക്കുകടന്ന്‌ യഹോവയ്ക്കു മുമ്പിലിരുന്നു. 
ദാവീദു പറഞ്ഞു, “യഹോവയായ ദൈവമേ, 
എനിക്കും എന്‍െറ കുടുംബത്തിനും വേണ്ടി നീ 
വളരെ കാര്യങ്ങള്‍ ചെയ്തു. അതെന്തുകൊ 
ണ്ടെന്ന്‌ എനിക്കു മനസ്സിലാകുന്നുമില്ല. 17അതി 
നെല്ലാം പുറമേ, ഭാവിയില്‍ എന്‍െറ കുടുംബ 
ത്തിനെന്തു സംഭവിക്കുമെന്നും അങ്ങ്‌ എനിക്കു 
കാണിച്ചു തന്നു. എന്നെ വളരെ വലിയൊരാ 
ളെപ്പോലെ അങ്ങു പരിഗണിച്ചു. 18ഇനി 
ഞാനെന്താണു പറയേണ്ടത്‌? അങ്ങ്‌ എനിക്കു 














യഹോവ ... പറയുന്നു ഒരു യഥാര്‍ത്ഥ ഭവനമല്ല 
ഇവിടെ അര്‍ത്ഥമാക്കുന്നത്‌. ദാവീദിന്‍െറ കുടുംബ 
ത്തില്‍ നിന്നുള്ളവ രെയഹോവ വളരെ വളരെ 
വര്‍ഷക്കാലത്തേക്കു രാജാവാക്കും എന്നാണിത 
നര്‍ത്ഥം. 





428 


വളരെ കാര്യങ്ങള്‍ ചെയ്തു തന്നു. ഞാന്‍ അങ്ങ 
യുടെ ദാസന്‍ മാത്രമാകുന്നു. അങ്ങയ്ക്കതറി 
യാം. യഹോവേ, ഈ അത്ഭൂതകൃത്യം അങ്ങ്‌ 
എനിക്കായി ചെയ്തു. എന്തെന്നാല്‍ ഈ മഹാ 
കാര്യങ്ങളൊക്കെ പരസ്യപ്പെടുത്താന്‍ അങ്ങ്‌ 
ആഗ്രഹിച്ചു. മ്യഹോവേ, അങ്ങയെപ്പോലെ 
മറ്റൊരുവനുമില്ല. അങ്ങല്ലാതെ ഒരു ദൈവമില്ല. 
മറ്റൊരു ദൈവവും ഇതുപോലെ അത്ഭുതങ്ങള്‍ 
കാട്ടുന്നതായി ഞങ്ങള്‍ ഒരിക്കലും കേട്ടിട്ടു കൂടി 
യില്ല! മ്യിസ്രായേലു പോലെ മറ്റൊരു രാഷ്ട്ര 
മുണ്ടോ? ഇല്ല! അങ്ങ്‌ അത്ഭുതങ്ങള്‍ കാട്ടിയ 
ഭൂമിയിലെ ഒരേയൊരു രാജ്യം യിസ്രായേല്‍ 
മാത്രമാണ്‌. അങ്ങ്‌ ഞങ്ങളെ ഈജിപ്തില്‍ 
നിന്നും പുറത്തു കൊണ്ടുവന്ന്‌ സ്വതന്ത്രരാക്കി. 
അങ്ങ്‌ അങ്ങയെത്തന്നെ കീര്‍ത്തിമാനാക്കി. 
അങ്ങ്‌ അങ്ങയുടെ ജനതയ്ക്കു മുമ്പേ നടന്ന്‌ 
ഞങ്ങള്‍ക്കു വേണ്ടി മറ്റുള്ളവരെ അവരുടെ 
നാട്ടില്‍നിന്നും പുറത്താക്കി! 22യിസ്രായേല്‍ 
ജനതയെ അങ്ങ്‌ എന്നെന്നേക്കും അങ്ങയുടെ 
ജനതയായി എടുത്തു. യഹോവേ, അങ്ങ്‌ അവ 
രുടെ ദൈവമാകുകയും ചെയ്തു. 

23“യഹോവേ, അങ്ങ്‌ എന്നോടും എന്‍െറ 
കുടുംബത്തോടും ഈ പ്രതിജ്ഞ ചെയ്തു. 
ഇപ്പോള്‍ അങ്ങ്‌ അങ്ങയുടെ വാഗ്ദാനം 
എക്കാലത്തേക്കുമായി പാലിക്കേണമേ. അങ്ങ്‌ 
ചെയ്യുമെന്നു പ്രഖ്യാപിച്ചവ ചെയ്യേണമേ! 
24അങ്ങ്‌ വിശ്വസ്തനാണെന്നു കാണിച്ചാലും! 
അങ്ങയുടെ നാമം ജനങ്ങളെക്കാലവും വാഴ്ത്തു 
മെന്നു ഞാന്‍ കരുതുന്നു. അപ്പോള്‍ ജനങ്ങള്‍ 
പറയും, “സര്‍വ്വശക്തനായ യഹോവയാകുന്നു 
യിസ്രായേലിന്‍റെ ദൈവം!” ഞാന്‍ അങ്ങയുടെ 
ദാസന്‍! എന്‍െറ കുടുംബത്തെ ദയവായി കരു 
ത്തുറ്റതാക്കുകയും അങ്ങയെ സേവിക്കാന്‍ തുട 
ര്‍ന്നും അനുവദിക്കുകയും ചെയ്യേണമേ. 

25“എനന്‍െറ ദൈവമേ, അങ്ങ്‌ അങ്ങയുടെ ദാസ 
നായ എന്നോടു സംസാരിച്ചു. എന്‍െറ കുടുംബ 
ത്തെ ഒരു രാജകുടുംബമാക്കുമെന്ന്‌ അങ്ങ്‌ വാ 
ഗ്ദാനം ചെയ്തു. അതിനാലാണ്‌ ഞാനിത്ര നിര്‍ 
ഭയനായി അങ്ങയോടു പ്രാര്‍ത്ഥിക്കാന്‍ ധൈര്യ 
പ്പെടുന്നത്‌. യഹോവേ, അങ്ങാകുന്നു ദൈവം 
ഈ നന്മകളെനിക്കായി ചെയ്യാമെന്ന്‌ അങ്ങു 
വാഗ്ദാനവും ചെയ്തിരുന്നു. 27 യഹോവേ, 
അങ്ങ്‌ കാരുണ്യത്തോടെ എന്‍െറ കുടുംബത്തെ 
അനുഗ്രഹിച്ചു. അങ്ങയെ നിത്ൃമായും സേവി 
ക്കുവാന്‍ എന്‍െറ കുടുംബത്തെ അങ്ങ്‌ കരുണ 
യോടെ അനുവദിച്ചു. യഹോവേ, അങ്ങ്‌ 
എന്‍െറ കുടുംബത്തെ അനുഗ്രഹിച്ചു. അങ്ങനെ 
എന്‍െറ കുടുംബം എന്നെന്നേക്കും അനുഗ്ൃഹീത 
മായി!” 
































ദാവീദ്‌ അനേകം രാഷ്ട്രങ്ങള്‍ക്കുമേല്‍ 
വിജയം നേടുന്നു 
പിന്നീട്‌ ദാവീദ്‌ ഫെലിസ്ത്യരെ ആക്രമി 
] ച്ചു. അവന്‍ അവരെ പരാജയപ്പെടുത്തി. 
ഗത്ത്പട്ടണവും അതിനുചുറ്റിലുമുള്ള ചെറുപ 
ടടണങ്ങളും അവന്‍ഫെലി സ്ത്ൃരില്‍നിന്നും പി 
ടിച്ചെടുത്തു. 
2അനന്തരം ദാവീദ്‌ മോവാബു രാജ്യത്തെ 
പരാജയപ്പെടുത്തി. മോവാബ്യജനത ദാവീ 
ദിന്‍െറ ദാസന്മാരായി. അവര്‍ ദാവീദിന്‌ കപ്പം 
കൊടുത്തു. 
ദഹറദദേസെരിന്‍െറ സൈന്യവുമായും ദാവീദ്‌ 
ഏറ്റുമുട്ടി. സോബയിലെ രാജാവായിരുന്നു ഹദ 
ദേസെര്‍. ഹമാത്തു നഗരംവരെ ദാവീദ്‌ ആ 








429 


സൈന്യത്തിനെതിരെ യുദ്ധം ചെയ്തു. ഹദദേ 
സെര്‍ തന്‍െറ രാജ്യവിസ്തൃതി യൂഫ്രട്ടീസുനദി 
വരെയാക്കാന്‍ ശ്രമിച്ചതിനാലാണ്‌ ദാവീദ്‌ 
അങ്ങനെ ചെയ്തത്‌. 4ഹദദേസെരില്‍നിന്നും 
ദാവീദ്‌ ആയിരം രഥങ്ങളും ഏഴായിരം തേരാളി 
കളെയും ഇരുപതിനായിരം ഭടന്മാരെയും പിടി 
ച്ചെടുത്തു. തേരുകള്‍ വലിക്കാനുപയോഗിച്ചി 
രുന്ന, ഹദദേസെരിനന്‍െറെ കുതിരകളില്‍ മിക്കവ 
യേയും ദാവീദ്‌ മുടന്തുള്ളവയാക്കുകയും ചെ 
യ്തു. എന്നാല്‍ നുറുതേരുകള്‍ വലിക്കാനുള്ള 


1 ദിനവൃത്താന്തം 18:4-19:7 


തിവച്ചു. 1സോദോക്കും അഹീമേലെക്കും ആ 
യിരുന്നു പുരോഹിതന്മാര്‍. സാദോക്ക്‌ അഹീ 
ത്തൂബിന്‍െറ പുത്രനും അഹീമേലെക്ക്‌ അബ്യാ 
ാരിന്‍െറ പുത്രനുമായിരുന്നു. ശവ്ശാ ആയിരു 
ന്നു പകര്‍പ്പെഴുത്തുകാരന്‍. Hക്രേത്യരെയും 
പ്പേത്യരെയും നയിക്കുന്നതിന്‍െറ ചുമതല ബെ 
നായാവിനായിരുന്നു. യെഹോയാദയുടെ പുത്ര 
നായിരുന്നു ബെനായാവ്‌. ദാവീദിന്‍െറ പുത്ര 
ന്മാരും പ്രമുഖഉദ്യോഗസ്ഥന്മാരായിരുന്നു. 
അവര്‍ ദാവീദുരാജാവിന്‍െറ പാര്‍ശ്വസേവക 








കുതിരകളെ ദാവീദ്‌ രക്ഷിച്ചു. 

ടദമ്മേശെക്കില്‍ നിന്നുള്ള അരാമ്യര്‍ ഹദദേ 
സെരിനെ സഹായിക്കാന്‍ വന്നു. ഹദദേസെര്‍ 
സോബയിലെ രാജാവായിരുന്നു. പക്ഷേ ദാവീ 
ദ 22,000 അരാമൃഭടന്മാരെ പരാജയപ്പെടുത്തുക 
യും വധിക്കുകയും ചെയ്തു. അനന്തരം ദാവീദ്‌ 
അരാമിലെ ദമ്മേശെക്കു നഗരത്തില്‍ കോട്ട 
പണിതു. അരാമ്യര്‍ ദാവീദിനന്‍െറ ഭൂത്യന്മാരാവു 
കയും അദ്ദേഹത്തിനു കപ്പം കൊടുക്കുകയും 
ചെയ്തു. അങ്ങനെ യഹോവ, ദാവീദ്‌ ചെന്നിട 
ത്തൊക്കെ അയാള്‍ക്ക്‌ വിജയം ഉണ്ടാക്കി. 

ദാവീദ്‌, ഹദദേസെരിന്‍൯ന്‍െറ സേനാനായക 
ന്മാരില്‍നിന്നും സ്വര്‍ണ്ണക്കവചങ്ങള്‍ പിടിച്ചെ 





രായിരുന്നു. 


ദാവീദിന്‍െറയാളുകളെ അമ്മോന്യര്‍ നാണം 
കെടുത്തുന്നു 
19 നാഹാശ്‌ ആയിരുന്നു അമ്മോന്യരുടെ രാ 
ജാവ്‌. നാഹാശ്മരിക്കുകയും അയാളുടെ 
പുത്രന്‍ പുതിയരാജാവാകുകയും ചെയ്തു. 2അ 
പ്പോള്‍ ദാവീദുപറഞ്ഞു, “നാഹാഗ്‌ എന്നോടു 
കാരൂണ്യംകാട്ടി. അതിനാല്‍ നാഹാശിനന്‍െറപു 
ത്രനായ ഹാനുനോടു ഞാനും ദയ കാട്ടണം.” 
അങ്ങനെ ദാവീദ്‌, ഹാനൂന്‍െറയടുത്തേക്ക്‌ അയാ 
ളുടെ പിതാവിന്‍െറ മരണത്തില്‍ സമാശ്വസി 
പ്പിക്കുവാ൯ ദൂതന്മാരെ അയച്ചു. ദാവീദിന്‍െറ 











ടുത്ത്‌ അവ യെരൂശലേമിലേക്കു കൊണ്ടുവന്നു. 
$തിബ്ഹാത്ത്‌, കൂ൯ പട്ടണങ്ങളില്‍ നിന്ന്‌ ധാ 
രാളം വെങ്കലവും ദാവീദ്‌ കൊണ്ടുവന്നു. ആ 
പട്ടണങ്ങള്‍ ഹദദേസെരിനന്‍റേതായിരുന്നു. പി 
ന്നീട്‌, ഈ വെങ്കലമുപയോഗിച്ചാണ്‌ ശലോ 
മോന്‍, വെങ്കലത്തൊട്ടിയും വെങ്കലത്തൂണുക 
ളും ആലയത്തിലേക്കുള്ള മറ്റു വെങ്കലസാമഗ്രി 
കളും ഉണ്ടാക്കിയത്‌. 

9%തോവൂ ആയിരുന്നു ഹമാത്തുനഗരത്തിലെ 
രാജാവ്‌. ഹദദേസെരിന്‍െറ സൈന്യത്തെ മുഴു 
വന്‍ ദാവീദ്പരാജയപ്പെടുത്തിയതായി തോവൂ 
കേട്ടു. 11അതിനാല്‍ തോവൂ തന്‍െറ പുത്രനായ 
ഹദോരാമിനെ ദാവീദുരാജാവിന്‍െറയടുത്തേ 
ക്കു സമാധാനത്തിനും അനുഗ്രഹത്തിനുമായി 
അയച്ചു. ഹദദേസെരിനെതിരെ യുദ്ധം ചെയ്ത്‌ 
ദാവീദ്‌ അയാളെ തോല്ലിച്ചതിനാലാണ്‌ തോവൂ 
അങ്ങനെ ചെയ്തത്‌. ഹദദേസെര്‍ മുമ്പ്‌ തോവൂ 














ദൂതന്മാര്‍ ഹാനുനെ ആശ്വസിപ്പിക്കുവാ൯ അ 
മ്മോന്യരാജ്യത്തേക്കു പോയി. 

എന്നാല്‍ അമ്മോന്യരുടെനേതാക്കന്മാര്‍ ഹാ 
നൂനോടു പറഞ്ഞു, “കബളിപ്പിക്കപ്പെടരുത്‌. ദാ 
വീദ്‌ യഥാര്‍ത്ഥത്തില്‍ ഇവരെ അയച്ചിരിക്കുന്ന 
ത്‌ അങ്ങയെ ആശ്വസിപ്പിക്കാനോ അങ്ങയുടെ 
അന്തരിച്ച പിതാവിന്‌ ആദരാഞ്ജലിയര്‍പ്പി 
ക്കാനോ അല്ല! അല്ല! നിനക്കും നിന്‍െറ രാജ്യ 
ത്തിനുംമേല്‍ ചാരപ്പണി നടത്താനാണ്‌ ദാവീദ്‌ 
ഇവരെഅയച്ചിരിക്കുന്നത്‌!” നിന്‍െറ രാജ്യം തക 
ര്‍ക്കാ൯ അവനാഗ്രഹിക്കുന്നു.” അതിനാല്‍ ഹാ 
നൂ൯ ദാവീദിന്‍െറ ദൂതന്മാരെ പിടികൂടി അവരു 
ടെ താടി വടിച്ചുകളഞ്ഞു. ഹാനൂ൯ അവരുടെ 
വസ്ത്രങ്ങളുടെ ഒരു ഭാഗം അരയ്ക്കുതാഴെവെ 
ച്ചുമുറിച്ചുകളയുകയും അവരെ അപമാനിക്കു 
കയും ചെയ്തു. അനന്തരം അയാള്‍ അവരെ 


വിട്ടയച്ചു. 








വുമായും യുദ്ധം ചെയ്തിരുന്നു. ദാവീദിന്‌ ഹ 
ദോരാം സ്വര്‍ണ്ണം, വെള്ളി, വെങ്കലം എന്നിവ 
കൊണ്ടുള്ള സാധനങ്ങള്‍ നല്‍കി. 1॥ദാവീദുരാ 
ജാവ്‌ ആ സാധനങ്ങള്‍ വിശുദ്ധീകരിക്കുകയും 
അവ യഹോവയ്ക്കു നല്‍കുകയും ചെയ്തു. 
എദോമ്ര്‍, മോവാബ്യര്‍, അമ്മോന്യര്‍, ഫെലി 
സ്തൃര്‍, അമാലേക്യര്‍ എന്നിവരില്‍നിന്നും ല 
ഭിച്ച വെള്ളിയും സ്വര്‍ണ്ണവുമൊക്കെ ദാവീദ്‌ 
അങ്ങനെയാണു ചെയ്തത്‌. 

2സെരുയയുടെ പുത്രനായ അബീശായി പ 
തിനെണ്ണായിരം എദോമ്യരെ ഉപ്പുതാഴ്വരയില്‍ 
വച്ചുവധിച്ചു. 3അബീശായി എദോമില്‍ ഭര 
ണാധികാരികളെ നിയമിക്കുകയും എല്ലാ എ 
ദോമ്യരും ദാവീദിന്‍െറെ ദാസന്മാരായിത്തീരുക 
യും ചെയ്തു. പോയിടത്തൊക്കെ യഹോവ 
ദാവീദിന്‌ വിജയം നല്‍കി. 





ദാവീദിന്‍റെ ഉദ്യോഗസ്ഥപ്രമുഖന്മാര്‍ 
ദാവീദ്‌ യിസ്രായേലിന്‍െറ മുഴുവ൯രാജാ 
വായിരുന്നു. അദ്ദേഹം എല്ലാവരോടും നീതി 
യോടെ പെരുമാറി. 1“സെരുയയുടെ പുത്രനായ 
യോവാബായിരുന്നു ദാവീദിന്‍റെ സൈന്യാധി 
പ൯. അഹീലുദിന്‍െറ പുത്രനായ യെഹോശാ 
ഫാത്ത്‌ ദാവീദിന്‍െറ പ്രവൃത്തികളെപ്പറ്റി എഴു 





ടദാവീദിന്‍െറ ദാസന്മാര്‍ സ്വദേശത്തേക്കു മ 
ടങ്ങിപ്പോകാ൯ പോലും വയ്യാത്തരീതിയില്‍ അ 
പമാനിതരായി. ചിലര്‍ചെന്ന്‌ ദാവീദിനോടു 
അവന്‍െറ ഭൂത്ൃന്മാര്‍ക്കു സംഭവിച്ചതു പറഞ്ഞു. 
അതിനാല്‍ ദാവീദൂരാജാവ്‌ തന്‍െറ ഭൂത്യന്മാര്‍ക്ക്‌ 
ഈ സന്ദേശമയച്ചു: “നിങ്ങളുടെ താടിവീണ്ടും 
വളരുംവരെ യെരീഹോപട്ടണത്തില്‍ തങ്ങുക. 
അനന്തരംനിങ്ങള്‍ക്ക്‌ സ്വദേശത്തേക്കു മടങ്ങാം.” 

തങ്ങള്‍സ്വയം ദാവീദിന്‍െറ വെറുക്കപ്പെടു 
ന്ന ശത്രുക്കളായിത്തീര്‍ന്നുവെന്ന്‌ അമ്മോന്യര്‍ 
ക്കു മനസ്സിലായി. അനന്തരംഹാനൂനും അമ്മോ 
നൃരും എഴുപത്തയ്യായിരം പരണ്ടുപയോഗിച്ച്‌ 
മെസൊപൊതാമ്യയില്‍നിന്നും തേരുകളും കുതി 
രകളും വാങ്ങി. അരാമിലെ മയഖാ, സോബാ 
എന്നീ പട്ടണങ്ങളില്‍നിന്നും തേരാളികളെയും 
അവര്‍ വാങ്ങി. 7അമ്മോന്യര്‍ മുപ്പത്തീരായിരം 
രഥങ്ങള്‍ വാങ്ങി. തങ്ങളെ സഹായിക്കുന്നതിന്‌ 
അവര്‍ മയഖയിലെ രാജാവിന്‌ പ്രതിഫലവും 
നല്‍കി. മയഖാരാജാവ്‌ സൈന്യസമേതം വന്ന്‌ 
മെദേബാപട്ടണത്തിനടുത്ത്‌ തങ്ങളുടെ പാള 
യം സ്ഥാപിച്ചു. അമ്മോന്യരെല്ലാം യുദ്ധസന്ന 




















അവരുടെ ... ചെയ്തു മോശയുടെ നിയമമനുസരിച്ച്‌ 
യിസ്രായേലുകാരനെ സംബന്ധിച്ചിടത്തോളം 
തന്‍െറ താടിവടിച്ചുകളയുന്നത്‌ നിഷിദ്ധമായിരുന്നു. 


1 ദിനവൃത്താന്തം 19:8-20:7 


ദ്ധരായി തങ്ങളുടെ പട്ടണങ്ങളില്‍നിന്നും പുറ 
ത്തു വന്നു. 

അമ്മോന്യര്‍ യുദ്ധത്തിനൊരുങ്ങുകയാണെ 
ന്ന്‌ ദാവീദ്മനസ്സിലാക്കി. അതിനാലദ്ദേഹം യോ 
വാബിനെയും മുഴുവന്‍ യിസ്രായേല്‍സൈന്യ 
ത്തെയും അമ്മോന്യര്‍ക്കെതിരെ യുദ്ധത്തിനയ 
ച്ചു. “അമ്മോന്യര്‍ യുദ്ധസന്നദ്ധരായി പുറത്തു 
വന്നു. അവര്‍ നഗരകവാടത്തിനടുത്തായി 
രുന്നു. സഹായത്തിനായെത്തിയ രാജാക്കന്മാര്‍ 
പുറത്ത്‌ വയലുകളിലും കാത്തുനിന്നു. 

10തനിക്കെതിരെ യുദ്ധസന്നദ്ധമായ രണ്ടു 
സേനാവ്യൂഹങ്ങളുണ്ടെന്ന്‌ യോവാബ്‌ മനസ്സി 
ലാക്കി. ഒരു വ്യൂഹംതനിക്കു മുന്നിലും മറ്റേത്‌ 
തനിക്കുപിന്നിലും. അതിനാല്‍ യോവാബ്‌ യി 
സ്രായേലിലെ ഏറ്റവും സമര്‍ത്ഥന്മാരായ ഏതാ 
നുംഭടന്മാരെ തെരഞ്ഞെടുത്തു. അയാള്‍ അവരെ 
അരാമ്യസേനയോടേറ്റുമുട്ടാന്‍ അയച്ചു. ബാ 
ക്കി യിന്രായേല്‍സേനയെ യോവാബ്‌, അബീ 
ശായിയുടെനേത്ൃത്വത്തിന്‍ കീഴിലാക്കി. അബീ 
ശായി യോവാബിന്‍െറ സഹോദരനായിരുന്നു. 
ആ ഭടന്മാര്‍ അമ്മോന്യസേനയെ നേരിടാനും 
പുറപ്പെട്ടു. 2യോവാബ്‌ അബീശായിയോടു 
പറഞ്ഞു, “അരാമ്യസേന എനിക്ക്‌ കടുത്ത എ 
തിരാളികളാണെങ്കില്‍ നീ എന്നെ സഹായി 
ക്കണം. അതുപോലെ അമ്മോന്യസേന നിനക്ക്‌ 
കടുത്ത എതിരാളികളാണെങ്കില്‍ ഞാന്‍ നിന്നെ 
സഹായിക്കാം 13നമ്മുടെ ജനങ്ങള്‍ക്കും നമ്മുടെ 
ദൈവത്തിന്‍െറ നഗരങ്ങള്‍ക്കുംവേണ്ടി യുദ്ധം 
ചെയ്യുമ്പോള്‍ നമുക്കു ശക്തരും ധൈര്യശാലി 
കളുമായിരിക്കാം! യഹോവയുടെ ആഗ്രഹം നട 
ത്തപ്പെടട്ടെ.” 

4യോവാബും തന്‍െറ സൈന്യവും അരാമൃ 
സേനയെ ആക്രമിച്ചു. അരാമ്യസേന യോവാ 
ബില്‍നിന്നും അവന്‍െ്റസൈന്യത്തില്‍നിന്നും 
ഓടിയകന്നു. 1$അരാമ്യസേന ഓടിപ്പോകുന്നതു 
കണ്ട്‌ അമ്മോന്യസേനയും ഓടിപ്പോയി. അബീ 
ശായിയില്‍ നിം അവന്‍െറ സൈനൃത്തില്‍ നി 
ന്നുമാണവര്‍ ഓടിയകന്നത്‌. അമ്മോന്യര്‍ തങ്ങ 
ളുടെ നഗരത്തിലേക്കും യോവാബ്‌ യെരൂശലേ 
മിലേക്കും മടങ്ങി. 

16യിസ്രായേല്‍ തങ്ങളെതോല്ലിച്ചതായി അരാ 
മ്ൃനേതാക്കള്‍ക്കു മനസ്സിലായി. അതിനാല്‍ അ 
വര്‍ യൂഫ്രട്ടീസുനദിക്കു കിഴക്കുവസിക്കുന്ന അ 
രാമൃരുടെ അടുത്തേക്കുസഹായത്തിനായി ദൂത 
ന്മാരെഅയച്ചു. അരാമില്‍നിന്നുള്ള ഹദദേസെ 
രിന്റെ സൈന്യാധിപനായിരുന്നു ശോഫക്‌. 
ആ അരാമ്യരേയും നയിച്ചിരുന്നത്‌ ശോഫക്കാ 
യിരുന്നു. 

17അരാമ്യര്‍ യുദ്ധത്തിനായി ഒത്തുകൂടുകയാ 
ണെന്നവാര്‍ത്ത ദാവീദ്‌ കേട്ടു. അതിനാല്‍ ദാ 
വീദ്‌ യിസ്രായേലുകാരെ മുഴുവന്‍ സംഘടിപ്പി 
ച്ചു. ദാവീദ്‌ അവരെ യോര്‍ദ്ദാ൯നദിയുടെ മറുക 
രയിലേക്കു നയിച്ചു. അവര്‍ അരാമ്യരുമായി 
മുഖാമുഖം നിന്നു. ദാവീദ്‌ തന്‍െറ സൈന്യത്തെ 
യുദ്ധസന്നദ്ധരാക്കുകയും അവര്‍ അരാമ്ൃയരെ ആ 
ക്രമിക്കുകയും ചെയ്തു. 18അരാമ്യര്‍ യിസന്രായേ 
ലൂകാരില്‍നിന്നും ഓടിയകന്നു. ദാവീദും അയാ 
ളുടെസൈന്യവും അരാമൃരുടെ ഏഴായിരംതേ 
രാളികളെയും നാല്പതിനായിരം ഭടന്മാരെയും വ 
ധിച്ചു. ദാവീദുംസൈന്യവും അരാമ്യസേനയു 
ടെ നായകനായിരുന്ന ശോഫക്കിനെയും വധി 














19യിസ്രായേല്‍ തങ്ങളെ തോല്ലിച്ചതായി മ 
നസ്സിലാക്കിയ ഹദദേസെരിനന്‍െറെ ഉദ്യോഗസ്ഥ 


430 


ന്മാര്‍ ദാവീദുമായിസമാധാനം സ്ഥാപിച്ചു. അ 
വര്‍ദാവീദിന്‍െറ ദാസന്മാരായിത്തീര്‍ന്നു. അതി 
നാല്‍ അരാമ്യര്‍വീണ്ടും അമ്മോന്യരെ സഹായി 


ക്കാന്‍ വിസമ്മതിച്ചു. 
വസന്തത്തില്‍ യോവാബ്‌ യിസ്രായേല്‍ 

2 സേനയെ യുദ്ധരംഗത്തേക്കുനയിച്ചു. വര്‍ 
ഷത്തിലെ ആകാലത്താണ്‌ രാജാക്കന്മാര്‍ യുദ്ധ 
ത്തിന്‌ പുറപ്പെടാറുള്ളത്‌. എന്നാല്‍ദാവീദ്‌ യെ 
രൂശലേമില്‍ തന്നെതങ്ങി. യിസ്രായേല്‍സേന 
അമ്മോനിലേക്കു ചെന്ന്‌ ആ രാജ്യത്തെതോല്ലി 
ച്ചു. അനന്തരം അവര്‍ രബ്ബാനഗരത്തിലേക്കു 
പോയി.സൈന്യം നഗരത്തിനുചുറ്റും താവളമ 
ടിച്ചു. ജനങ്ങള്‍ നഗരത്തിനകത്തേക്കും പൂറ 
ത്തേക്കും കടക്കുന്നതുതടയാനായിരുന്നു അവര 
ങ്ങനെ ചെയ്തത്‌. പൂര്‍ണ്ണമായും നശിക്കുംവരെ 
അവര്‍ രബ്ബാനഗരത്തെ ആക്രമിച്ചു. 

ദാവീദ്‌ അവരുടെ രാജാവിന്‍െറ തലയില്‍ 
നിന്നും കിതീടമെടുത്തു. ആ സ്വര്‍ണ്ണക്കിരീടത്തി 
ന്‌ എഴുപത്തഞ്ചുപരണ്ട്‌ ഭാരമുണ്ടായിരുന്നു. 
കിരീടത്തില്‍ അമൂല്യങ്ങളായ കല്ലുകളുണ്ടായി 
രുന്നു. കിരീടം ദാവീദിന്‍റെ തലയിലണിയപ്പെ 
ട്ടു. പിന്നീട്‌, രബ്ബാനഗരത്തില്‍നിന്നും കൊണ്ടു 
വന്ന വിലപ്പിടിപ്പുള്ള അനേകം സാധനങ്ങളും 
ദാവീദിനുണ്ടായി.4രബ്ദാനിവാസികളെക്കൊണ്ട്‌ 
ദാവീദ്അറക്കവാള്‍, കൂന്താലി, കോടാലി എന്നി 
കൊണ്ടുള്ള പണികള്‍ എടുപ്പിച്ചു. അമ്മോ 
രുടെ എല്ലാ നഗരങ്ങളോടും ദാവീദ്‌ അതേ 
ാര്യങ്ങള്‍ ചെയ്തു. അനന്തരം ദാവീദും മുഴു 
൯ സൈന്യവും യെരൂശലേമിലേക്കുമടങ്ങി. 


യോവാബ്‌ അമ്മോന്യരെ ad 


























വ 
ന 
ക 
വ 


ഫെലിസ്ത്യരാക്ഷസന്മാര്‍ വധിക്കപ്പെട്ടു 

4്പിന്നീട്‌ യിസ്രായേൽജനത ഗേസെര്‍ പട്ട 
ണത്തില്‍വച്ച്‌ ഫെലിസ്തൃരുമായി യുദ്ധം ചെ 
യ്തു. അക്കാലത്ത്‌, ഹൂശാത്യനായ സിബ്ബെക്കാ 
യി സിപ്പായിയെ വധിച്ചു. മല്പന്മാരുടെ പുത്ര 
ന്മാരിലൊരുവനായിരുന്നു സിപ്പായി. അങ്ങനെ 
ആ ഫെലിസ്തൃര്‍ യിസ്രായേലുകാര്‍ക്കു അടി 
മകളെപ്പോലെയായി. 

തറ്റൊരിക്കല്‍, യിസ്രായേല്‍ജനത, ഫെലി 
സ്ത്യജനതയുമായി ഒരു യുദ്ധം കൂടി ചെയ്തു. 
യായീരിന്‍െറപുത്രനായ എല്‍ഹാനാന്‍ ലഹ്മി 
യെവധിച്ചു. ഗൊല്യാത്തിന്‍െറെ സഹോദരനാ 
യിരുന്നുലഹ്മി. ഗത്തുകാരനായിരുന്നു ഗോല്യാ 
ത്ത്‌. ലഹ്മിയുടേത്‌ വളരെവലുതും ഭാരിച്ചതുമാ 
യ ഒരുകുന്തമായിരുന്നു. ഒരു നെയ്ത്തുതറി യുടെ 
തൂണിന്‍െറയത്രവലിപ്പം അതിനുണ്ടായിരുന്നു. 








പിന്നീട്‌ യിസ്രായേലുകാര്‍ ഗത്തുപട്ടണ 
ത്തില്‍വച്ച്‌ ഫെലിസ്ത്ൃരുമായി മറ്റൊരു യുദ്ധം 
കൂടി ചെയ്തു. ആ പട്ടണത്തില്‍ ഭീമാകായ 
നായ ഒരാള്‍ ഉണ്ടായിരുന്നു. അയാള്‍ക്ക്‌ കൈക 
ളിലും കാലുകളിലുമായി ഇരുപത്തിനാലു വിര 
ലുകളുമുണ്ടായിരുന്നു. ഓരോ കൈയിലും ആറു 
വിരല്‍വീതവും ഓരോ കാലിലും ആറുവിരല്‍ 
വീതവുമുണ്ടായിരുന്നു. അയാളും രാക്ഷസന്മാ 
രുടെ പൂത്രന്മാരിലൊരുവനായിരുന്നു. ?അയാള്‍ 
യിസ്രായേല്‍ജനതയെ പരിഹസിച്ചപ്പോള്‍ 
യോനാഥാന്‍ അയാളെ വധിച്ചു. ശിമെയയുടെ 
പുത്രനായിരുന്നു യോനാഥാന്‍. ശിമെയാ ദാവീ 
ദിനന്‍െറെസഹോദരനും. 











അവരുടെ രാജാവിന്‍െറ അഥവാ അമ്മോന്യരുടെ 
ദേവനായ മില്‍കോമിന്‍െറ. 


431 


ഭഗത്തുപട്ടണത്തിലെ രാക്ഷസന്മാരുടെ പുത്ര 
ന്മാരായിരുന്നു ആഫെലിസ്ത്ൃര്‍. ആ രാക്ഷ 
സന്മാരെ ദാവീദും അയാളുടെ ദാസന്മാരും വ 


ധിച്ചു. 


യിസ്രായേലുകാരെ എണ്ണി ദാവീദ്‌ 
പാപം ചെയ്യുന്നു 
സാത്താന്‍ യിസ്ധരായേലുകാര്‍ക്ക്‌ വിരോ 

2 ധമായി എഴുന്നേറ്റ്‌ യിസ്രായേല്‍ജനതയു 
ടെ എണ്ണമെടുക്കാന്‍ ദാവീദിനെ പ്രേരിപ്പിച്ചു. 
2അതിനാല്‍ ദാവീദ്‌ യോവാബിനോടും ജനനേ 
താക്കളോടും പറഞ്ഞു, “പോയി എല്ലാ യിസ്ധ്രാ 
യേലുകാരുടെയും എണ്ണമെടുക്കുക. ബേര്‍-ശേ 
ബപടുണം മുതല്‍ ദാ൯പട്ടണംവരെ രാജ്യത്തുള്ള 
എല്ലാവരെയും എണ്ണുക. എന്നിട്ട്‌ എന്നോടു 
പറയുക. അപ്പോളിവിടെ എത്രപേരുണ്ടെന്ന്‌ എ 
നിക്കറിയാ൯ കഴിയുമല്ലോ.” 

3എന്നാല്‍ യോവാബ്‌ മറുപടി പറഞ്ഞു, “യ 
ഹോവ തന്‍െറ ജനതയെ ഇപ്പോഴുള്ള തിന്‍െറ 
നുറുമടങ്ങാക്കട്ടെ! എന്‍െറ പ്രഭുവും രാജാവുമാ 
യവനേ, യിസ്രായേല്‍ജനത മുഴുവന്‍ അങ്ങയു 
ടെ ദാസന്മാരാണെന്നു നീ അറിയുന്നു. പിന്നെ 
ന്തിനാണ്‌ അങ്ങ്‌ അവരെ പാപത്തിനന്‍െറ അപ 
രാധികളാക്കുന്ന വിധം അവരെ എണ്ണാനാഗ്രഹി 
ക്കുന്നത്‌?” 

4എന്നാല്‍ ദാവീദുരാജാവ്‌ തന്‍െറ തീരുമാന 
ത്തിലുറച്ചുനിന്നു.രാജാജ്ഞഅനുസരിക്കുകയേ 
യോവാബിനു മാര്‍ഗ്ഗമുണ്ടായിരുന്നുള്ളൂ. അതി 
നാല്‍ യോവാബ്‌ ജനങ്ങളുടെ എണ്ണമെടുത്തു 
കൊണ്ട്‌ യിസ്രായേലിലെമ്പാടും സഞ്ചരിച്ചു. 
അനന്തരം യോവാബ്‌ യെരൂശലേമിലേക്കുമട 
ങ്ങി വരികയും ജനങ്ങളുടെ എണ്ണം ദാവീദിനെ 
അറിയിക്കുകയും ചെയ്തു. വാളുപയോഗിക്കാ 
ന്‍കഴിവുള്ളവര്‍ യിസ്രായേലില്‍ പതിനൊന്നു 
ലക്ഷംപേരും യെഹൂദയില്‍ നാലുലക്ഷത്തി എ 
ഴുപതിനായിരംപേരും ഉണ്ടായിരുന്നു. ലേവ്യ, 
ബെന്യാമീ൯ഗോത്രക്കാരെ യോവാബ്‌ എ 
യുണ്ടായില്ല. ദാവീദുരാജാവിനന്‍െറ ഉത്തരവ്‌ ഇ 
ഷ്ടമില്ലാത്തതിനാലാണ്‌ യോവാബ്‌ ആ ഗോത്ര 
ക്കാരെഎണ്ണാതിരുന്നത്‌. ദൈവദൃഷ്ടിയിൽ ദാ 
വീദ്‌ ദോഷമാണു ചെയ്തത്‌. അതിനാല്‍ ദൈവം 
യിസ്രായേലിനെ ശിക്ഷിച്ചു. 

















ദൈവം യിസ്രായേലിനെ ശിക്ഷിക്കുന്നു 

“അനന്തരം ദാവീദ്‌ ദൈവത്തോടുപറഞ്ഞു, 
“ഞാന്‍ വലിയൊരു പാപംചെയ്തു. യിസ്ധ്രാ 
യേല്‍ജനതയെ എണ്ണുകവഴി ഞാനൊരു മഹാ 
പാപംചെയ്തു. ഇപ്പോള്‍, അങ്ങയുടെദാസനാ 
യ എന്നില്‍നിന്നും ഈ പാപം ഇല്ലാതാക്കണമേ 
എന്നു ഞാന പേക്ഷിക്കുന്നു.” 

9-10ഗാദായിരുന്നു ദാവീദിന്‍െറ പ്രവാചകന്‍, 
യഹോവ ഗാദിനോടുപറഞ്ഞു, “ദാവീദിനോടു 
ചെന്നിങ്ങനെപറയുക: “യഹോവ പറയുന്നതി 
താണ്‌: നിനക്ക്‌ ഞാന്‍ മൂന്നു കാര്യങ്ങള്‍ തരുന്നു. 
അതിലൊന്ന്‌ നീ തെരഞ്ഞെടുക്കണം. അപ്പോള്‍, 
നീ തെരഞ്ഞെടുക്കുന്ന മാര്‍ഗ്ഗത്തില്‍ നിന്നെ 
ഞാന്‍ ശിക്ഷിക്കും.” 

11-12അനന്തരം ഗാദ്‌ ദാവീദിന്‍െറയടുത്തേക്കു 
പോയി. ഗാദ്‌ ദാവീദിനോടു പറഞ്ഞു, “യഹോ 
വ പറയുന്നു, 'ദാവീദേ, നിനക്കേതു ശിക്ഷയാ 
ണു വേണ്ടതെന്നു തെരഞ്ഞെടുക്കുക: വേണ്ടത്ര 
ഭക്ഷണമില്ലാത്ത മൂന്നുവര്‍ഷങ്ങളോ മൂന്നുമാസം 
ശത്രുക്കള്‍ വാളുമായി നിന്നെ ഓടിക്കുകയോ 
യഹോവയുടെ മൂന്നുദിവസത്തെ ശിക്ഷയോ 





1 ദിനവൃത്താന്തം 20:8-21:23 


ഏതാണുവേണ്ടത്‌? രാജ്യത്തുടനീളം മാരകരോ 
ഗം പടരുകയും ജനങ്ങളെ വധിച്ചുകൊണ്ട്‌ യ 
ഹോവയുടെ ദൂതന്‍ യിസ്രായേലിലൂടെ സഞ്ച 
രിക്കുകയും ചെയും.” ദാവീദേ, ദൈവം എന്നെ 
അയച്ചതാണ്‌. ഇനി, ഞാനെന്തു മറുപടിയാ 
ണദ്ദേഹ ത്തിനു നല്‍കേണ്ടതെന്നു നീ പറയുക.” 

ദാവീദ്‌ ഗാദിനോടു പറഞ്ഞു, “ഞാന്‍ Si 
ത്തിലായിരിക്കുന്നു! എന്‍െറ ശിക്ഷമറ്റാരെങ്ക 
ലൂം നിശ്ചയിക്കാനെനിക്കാഗ്രഹമില്ല. യഹോവ 
വളരെ കാരുണ്യവാനാണ്‌. അതിനാല്‍ എന്‍െറ 
ശിക്ഷ എങ്ങനെയായിരിക്കണമെന്ന്‌ അവന്‍ നി 
ശ്ചയിക്കട്ടെ.” 

14അതിനാല്‍ യഹോവ മാരകരോഗങ്ങളെ യി 
സ്രായേലിലേക്കയയ്ക്കുകയും എഴുപതിനാ 
യിരംപേര്‍ മരിക്കുകയുംചെയ്തു. 15യെരുശലേ 
മിനെ നശിപ്പിക്കാന്‍ യഹോവ ഒരുദൂതനെ അ 
യച്ചു. എന്നാല്‍ ദൂതന്‍ യെരൂശലേമിനെ നശി 
പ്പിക്കുന്നതുകണ്ടപ്പോള്‍ യഹോവയ്ക്കു കഷ്ടം 
തോന്നി.അതിനാല്‍ യെരൂശലേം നശിപ്പിക്കേണ്ട 
തില്ലെന്ന്‌ യഹോവ നിശ്ചയിച്ചു. നശിപ്പിച്ചു 
കൊണ്ടിരിക്കുന്ന ദൂതനോടു യഹോവ പറ 
ഞ്ഞു, “നിര്‍ത്തൂ! അത്രയുംമതി'” യഹോവയുടെ 
ദൂതന്‍, യെബുസ്യനായ അരവ്നയുടെ മെതി 
ക്കളത്തില്‍ നില്‍ക്കുകയായിരുന്നു. 

1ദാവീദ്‌ മുകളിലേക്കു നോക്കിയപ്പോള്‍ ആ 
കാശത്ത്‌ യഹോവയുടെ ദൂതനെ കണ്ടു. ദൂതന്‍ 
തന്‍റ വാള്‍ യെരുശലേംനഗരത്തിനുമേല്‍ പി 
ടിച്ചിരിക്കുകയായിരുന്നു. അപ്പോള്‍ ദാവീദും മൂ 

ന്മാരും തങ്ങളുടെമുഖം നിലത്തുമുട്ടിച്ചുകൊ 
ണ്ട്‌ നമിച്ചു. ദാവീദും നേതാക്കളും തങ്ങളുടെ 
ദുഃഖം പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങ 
ളായിരുന്നു ധരിച്ചിരുന്നത്‌. ദാവീദ്‌ ദൈവ 
ത്തോടു പറഞ്ഞു, “ഞാനാണു പാപംചെയ്ത 
വന്‍! ജനങ്ങളെ എണ്ണാനുത്തരവിട്ടത്‌ ഞാനാണ്‌! 
എനിക്കു തെറ്റുപറ്റി! യിസ്രായേല്‍ജനത തെറ്റൊ 
ന്നും ചെയ്തിട്ടില്ല. എന്‍റ ദൈവമാകുന്ന 
യഹോവേ, എന്നെയും എന്‍െറ കുടുംബത്തെ 
യും ശിക്ഷിച്ചാലും! എന്നാല്‍ അങ്ങയുടെ ജന 
തയെ കൊല്ലുന്ന മഹാരോഗത്തെ തടഞ്ഞാലും!” 

18അനന്തരം യഹോവയുടെ ദൂതന്‍ ഗാദിനോ 
ടു സംസാരിച്ചു. അയാള്‍ പറഞ്ഞു, “യഹോവ 
യെ ആരാധിക്കുന്നതിനായി ഒരു യാഗപീഠം 
പണിയുവാന്‍ ദാവീദിനോടു പറയുക. യെബൂ 
സ്യനായ അരവ്നയുടെ മെതിക്കളത്തിനടുത്തു 
വേണം ദാവീദ്‌ ആ യാഗപീഠം പണിയുവാന്‍.” 
19ഗാദ്‌ അക്കാര്യങ്ങളെല്ലാം ദാവീദിനോടു പറ 
യുകയും ദാവീദ്‌ അരവ്നയുടെ മെതിക്കളത്തി 
ലേക്കു പോവുകയും ചെയ്തു. 

20അരവ്ന ഗോതമ്പ്‌ മെതിക്കുകയായിരുന്നു. 
അരവ്ന തിരിഞ്ഞുനോക്കിയപ്പോള്‍ ദൂതനെ 
യാണു കണ്ടത്‌. അരവനയുടെ നാലു പുത്രന്മാര്‍ 
ഓടി ഒളിച്ചു. മദാവീദ്‌ അരവ്നയുടെ അടുത്തേ 
ക്കുപോയി. അരവ്ന മെതിക്കളം വിട്ടു. അയാള്‍ 
ദാവീദിന്‍െറ അടുത്തേക്കുവന്ന്‌ അയാള്‍ക്കു മു 
ന്നില്‍ നമസ്കരിച്ചു. 

മദാവീദ്‌ അരവ്നയോടുപറഞ്ഞു, “നിന്‍െറ 
മെതിക്കളം എനിക്കുവില്‍ക്കുക. ഞാനതിന്‍െറ 
മൂഴുവന്‍ വിലയും നിനക്കുനല്‍കാം. അപ്പോള്‍ 
ആ സ്ഥലം എനിക്കു യഹോവയെ ആരാധിക്കാ 
നുള്ള യാഗപീഠം പണിയാനുപയോഗിക്കാമ 
ല്ലോ. അപ്പോള്‍ മാരകരോഗങ്ങള്‍ അവസാനി 
ക്കും.” 

23അരവ്ന ദാവീദുരാജാവിനോടു പറഞ്ഞു, 
“ഈ മെതിക്കളം എടുത്തുകൊള്ളുക. എന്‍െറ 




















1 ദിനവൃത്താന്തം 21:24-22:18 


യജമാനനും രാജാവും അങ്ങാകുന്നു. അങ്ങയ്ക്കു 
ഇഷ്ടമുള്ളതു ചെയ്തുകൊള്ളൂ. ഹോമയാഗത്തി 
നുള്ളപശുക്കളെയും ഞാന്‍ അങ്ങയ്ക്കു നല്‍കാം. 
യാഗപീഠത്തിലെ അഗ്നിക്കു സമര്‍പ്പിക്കുവാ 
നുള്ള ഹോമദ്രവ്യങ്ങള്‍ കത്തിക്കുവാന്‍ ഞാന്‍ 
തടിപ്പലകകളും നല്‍കാം. ധാന്യബലിക്കാവശ്യ 
മായ ഗോതമ്പും ഞാന്‍ നല്‍കാം. ഇതെല്ലാം 
ഞാന്‍ അങ്ങയ്ക്കു നല്‍കാം!” 

24എന്നാല്‍ ദാവീദുരാജാവ്‌ അരവ്നയോടു 
മറുപടി പറഞ്ഞു, “വേണ്ട, ഞാന്‍ നിനക്ക്‌ 
മൂഴുവ൯വിലയും നല്‍കാം. നിനന്‍്റേതായമന്നും 
എടുത്തു ഞാന്‍ യഹോവയ്ക്കു സമര്‍പ്പിക്കുക 
യില്ല. വില കൊടുക്കാത്തതൊന്നും ഞാ൯ വഴി 
പാടര്‍പ്പിക്കുകയില്ല.” 

25അതിനാല്‍ ദാവീദ്‌ അരവ്നയ്ക്കുസ്ഥലത്തി 
നെറ വിലയായി പതിനഞ്ചുപനണ്ട സ്വര്‍ണ്ണം 
നല്‍കി. 26അവിടെ ദാവീദ്‌ യഹോവയെ ആരാ 
ധിക്കാന്‍ ഒരു യാഗപീഠം പണിതു. ഹോമയാഗ 
ങ്ങളും സമാധാനബലികളും ദാവീദ്‌ അര്‍പ്പിച്ചു. 
ദാവീദ്‌ യഹോവയോടു പ്രാര്‍ത്ഥിച്ചു. സ്വര്‍ഗ്ഗ 
ത്തില്‍നിന്നും താഴേക്ക്‌ അഗ്നിഅയച്ച്‌ യഹോ 
വ ദാവീദിനോടു മറുപടി പറഞ്ഞു. സ്വര്‍ഗ്ഗ 
ത്തില്‍നിന്ന്‌ ഹോമയാഗപീഠത്തിലേക്കു 
അഗ്നി വന്നുപതിച്ചു. 7തന്‍െറവാള്‍ ഉറയില്‍ 
തിരിച്ചിടാന്‍ യഹോവ ദൂതനോടു കല്ലിച്ചു. 

28അരവ്നയുടെ യാഗപീഠത്തില്‍ യഹോവ 
തനിക്കു മറുപടിനല്‍കിയതായി ദാവീദ്‌ മനസ്സി 
ലാക്കി. അതിനാല്‍ ദാവീദ്‌ യഹോവയ്ക്കു ബ 
ലികളര്‍പ്പിച്ചു. 2(ഗിബെയോന്‍പട്ടണത്തിലെ 
ഉന്നതസ്ഥലത്തായിരുന്നു വിശുദ്ധ കൂടാരവും 
ഹോമയാഗപീഠവും. യിന്രായേല്‍ജനത മരുഭൂ 
മിയിലായിരുന്നപ്പോഴായിരുന്നു മോശെ വിശു 
ദ്ധകൂടാരം ഉണ്ടാക്കിയത്‌. 30ഭയന്നിരുന്നതുമൂലം 
ദാവീദ ദൈവവുമായി സംസാരിക്കാന്‍ വിശു 
ദ്ധ കൂടാരത്തിലേക്കുപോയില്ല. യഹോവയുടെ 
ദൂതനെയും അവന്‍െറ വാളിനെയും ദാവീദ്‌ 
ഭയപ്പെട്ു.) 

ദാവീദുപറഞ്ഞു, “യഹോവയായ ദൈവ 

22 ത്തിനുള്ള ആലയവും യിസ്രായേല്‍ജനത 
യ്ക്കായുള്ള ഹോമയാഗപീഠവും ഇവിടെ പ 
ണിയും.” 























ആലയനിര്‍മ്മാണം ദാവീദ്‌ ആസൂ 
ത്രണം ചെയ്യുന്നു 
യിസ്രായേലില്‍വസിക്കുന്ന എല്ലാവിദേശി 
കളോടും ഒത്തുചേരാന്‍ ദാവീദ്കല്ലിച്ചു. ആ 
വിദേശികള്‍ക്കിടയില്‍നിന്നും ദാവീദ്‌ കല്ലുവെ 
ട്ടുകാരെ തെരഞ്ഞെടുത്തു. ദൈവത്തിന്‍െറ ആ 





432 


ണം ഞാനിങ്ങനെ ആസൂത്രണം ചെയ്യുന്നത്‌.” 
അങ്ങനെ ദാവീദ്‌ തന്‍െറ മരണത്തിനു മുമ്പ്‌ 
ആലയനിര്‍മ്മാണത്തിനു പരിപാടിയിട്ടു. 

അനന്തരം ദാവീദ്‌ തന്‍െറ പുത്രനായ ശലോ 
മോനെ വിളിച്ചു. യിസ്രായേലിന്‍റെ ദൈവമാ 
കുന്ന യഹോവയ്ക്കു ആലയം പണിയണമെന്ന്‌ 
ദാവീദ്‌ ശലോമോനോടുപറഞ്ഞു. ദാവീദ്‌ ശ 
ലോമോനോടു പറഞ്ഞു, “എന്‍െറ മകനേ, എ 
നന്‍െറെദൈവമാകുന്ന യഹോവയ്ക്കു ഒരു ആലയം 
പണിയണമെന്ന്‌ എനിക്കാഗ്രഹമുണ്ട്‌. എന്നാ 
ല്‍ യഹോവ എന്നോടുപറഞ്ഞു, 'ദാവീദേ, നീ 
അനേകം യുദ്ധങ്ങള്‍ചെയ്യുകയും ഒരുപാടുപേ 
രെവധിക്കുകയും ചെയ്തു. അതിനാല്‍ എന്‍െറ 
നാമത്തില്‍ ഒരു ആലയം പണിയേണ്ടതു നീ 
യല്ല. 9എന്നാല്‍ നിനക്ക്‌ സമാധാനപുരുഷനായ 
ഒരുപുത്രനുണ്ട്‌. നിന്‍െറ പുത്രനുഞാനൊരു സ 
മാധനകാലം നല്‍കും. അവനു ചുറ്റുമുള്ള അവ 
നന്‍െറശത്രുക്കള്‍ അവനെ ഉപദ്രവിക്കുകയില്ല. ശ 
ലോമോന്‍ എന്നായിരിക്കും അവന്‍െറപേര്‍. ശ 
ലോമോന്‍ രാജാവായിരിക്കുന്നകാലം യിനസ്ധ്രാ 
യേലില്‍ ഞാന്‍ ശാന്തിയുംസമാധാനവും നല്‍ 
കും. 10ശലോമോന്‍ എന്‍െറ നാമത്തില്‍ ആലയം 
പണിയും. ശലോമോന്‍ എനന്‍െറപുത്രനും ഞാന 
വനന്‍െറ പിതാവുമായിരിക്കും. ശലോമോനന്‍െറ 
ഭരണത്തെ ഞാന്‍ ശക്തമാക്കും. അവന്‍െറ കുടും 
ബത്തില്‍നിന്നുള്ള ആരെങ്കിലുമായിരിക്കും എ 
ക്കാലവും യിസ്രായേല്‍ ഭരിക്കുക!” 

വ്ദാവീദ്‌ തുടര്‍ന്നു, “മകനേ, ഇനി യഹോവ 
നിന്നോടൊപ്പമുണ്ടായിരിക്കട്ടെ. നിനക്കു കഴി 
യുമെന്നു യഹോവ പറഞ്ഞതുപോലെ വിജയി 
യായിരിക്കാനും നിന്‍െറ ദൈവമാകുന്ന യഹോ 
വയ്ക്കു ആലയം പണിയാനും നിനക്കു സാധി 
ക്കട്ടെ. 12യഹോവ നിന്നെ യിന്ധായേലിന്‍െറ 
രാജാവാക്കും. ജനതയെ നയിക്കുവാനും നിന്‍െറ 
ദൈവമാകുന്ന യഹോവയുടെ നിയമങ്ങളനുസ 
രിക്കുവാനുമുള്ളഅറിവും മനസ്സും യഹോവ നി 
നക്ക്‌ നല്‍കട്ടെ. ദയിസ്രായേലിനുവേണ്ടി യ 
ഹോവമോശെയ്ക്കു നല്‍കിയ നിയമങ്ങളും ചട്ട 
ങ്ങളും ശ്രദ്ധാപൂര്‍വ്വം അനുസരിക്കുന്നുവെ ങ്കില്‍ 
നിനക്ക്‌ വിജയമുണ്ടാകും. ഉറപ്പോടെയും ധൈ 
ര്യത്തോടെയുമിരിക്കുക. ഭയപ്പെടേണ്ടതില്ല. 

14“ശലോമോന്‍, യഹോവയുടെ ആലയം പ 
ണിയുന്നതിനുള്ള സാധനങ്ങളൊരുക്കാ൯ന്‍ ഞാ 
ന്‍ കഠിനാദ്ധ്വാനംചെയ്തു. മൂവായിരത്തിയെ 
ഴുന്നൂറ്റമ്പതുടണ്‍ സ്വര്‍ണ്ണം ഞാന്‍ നല്‍കി. മുപ്പ 
ത്തേഴായിരത്തിയഞ്ഞുറു ടണ്‍ വെള്ളി ഞാ൯ 
സംഭരിച്ചു. തൂക്കിയാല്‍തീരാത്തത്ര ഇരുമ്പും ഓ 
ടും ഞാന്‍സംഭരിച്ചു. മരവും കല്ലും ഞാന്‍ സംഭ 























ലയ നിര്‍മ്മാണത്തിനാവശ്യമായ കല്ല്‌ വെട്ടി 
തയ്യാറാക്കുകയായിരുന്നു അവരുടെ ജോലി. 3പ 
ടിവാതിലുകള്‍ക്കാവശ്യമായ ആണികളും കൊ 
ളുത്തുകളുമുണ്ടാക്കാനുള്ള ഇരുമ്പും ദാവീദ്‌ ശേ 
ഖരിച്ചു. കണക്കറ്റതൂക്കം ഓടും ദാവീദ്‌ കരുതി. 
അസംഖ്യം ദേവദാരുമരവും ദാവീദ്‌ സമ്പാദി 
ച്ചു. സീദോന്‍, സോര്‍ നഗരവാസികള്‍ ധാരാളം 
ദേവദാരു വൃക്ഷങ്ങള്‍ ദാവീദിനു നല്‍കി. 
ദാവീദു പറഞ്ഞു, “യഹോവയ്ക്കു ഒരു മഹാ 
ആലയം നമ്മള്‍ നിര്‍മ്മിക്കും. എന്നാല്‍ എന്‍റെ 
പുത്രനായ ശലോമോന്‍ ചെറുപ്പമായതിനാല്‍ 
അറിയേണ്ടതൊന്നും അറിഞ്ഞിട്ടില്ല. ആലയം 
അതിമഹത്തായിരിക്കണം. ഈ ആലയം അതി 
ന്‍െറ മഹത്വംകൊണ്ടും സൌന്ദര്യംകൊണ്ടും എ 
ല്ലാരാഷ്ട്രങ്ങള്‍ക്കുമിടയില്‍ അറിയപ്പെടണം. അ 
തിനാലാണ്‌ യഹോവയുടെ ആലയനിര്‍മ്മാ 


രിച്ചു. ശലോമോന്‍, നീ അതു വര്‍ദ്ധിപ്പിക്കണം. 
15നിനക്ക്‌ ധാരാളം കല്ലുവെട്ടുകാരും മരപ്പണി 
ക്കാരുമുണ്ട്‌. എല്ലാത്തരംജോലിക്കും വിദഗ്ധരാ 
യവര്‍ നിന്‍െറ പക്കലുണ്ട്‌. 16സ്വര്‍ണ്ണം, വെള്ളി, 
ഓട്‌, ഇരുമ്പ്‌ എന്നിവകൊണ്ടുള്ള വേലകളില്‍ 
അതീവ സമര്‍ത്ഥരാണവര്‍. എണ്ണിയാല്‍ തീരാ 
ത്തത്രവിദഗ്ധജോലിക്കാര്‍ നിനക്കുണ്ട്‌. ഇനി 
പണി ആരംഭിക്കുക. യഹോവ നിന്നോടൊപ്പ 
മുണ്ടായിരിക്കട്ടുെ.” 

17അനന്തരം, തന്റെ പുത്രൻ ശലോമോനെ 
സ ഹായിക്കാന്‍ ദാവീദ്‌ എല്ലാ യിസ്രായേല്‍നേ 
താക്കളോടും അഭ്യര്‍ത്ഥിച്ചു. 18ദാവീദ ആ നേതാ 
ക്കന്മാരോടുപറഞ്ഞു, “നിങ്ങളുടെ ദൈവമാകു 
ന്നയഹോവ നിങ്ങളോടൊപ്പമുണ്ട. അവന്‍ നി 
ങ്ങള്‍ക്ക്സമാധാനകാലം തന്നിരിക്കുന്നു. നമുക്കു 
ചറ്റുമുള്ളവരെ തോല്ലിക്കുന്നതിന്‌ യഹോവ എ 


433 


ന്നെസഹായിച്ചു. ഈ ദേശം ഇപ്പോള്‍ യഹോവ 
യുടെയും അവന്‍െറ ജനതയുടെയും നിയന്ത്ര 
ണത്തിലാണ്‌. 19ഇപ്പോള്‍ നിങ്ങളുടെ മനസ്സും 
ആത്മാവും നിങ്ങളുടെ ദൈവമാകുന്ന യഹോ 
വയ്ക്കു സമര്‍പ്പിക്കുകയും അവന്‍െറ ആജ്ഞ 
കള്‍ നടപ്പാക്കുകയും ചെയുക. യഹോവയായ 
ദൈവത്തിന്‍െറ വിശുദ്ധസ്ഥലം നിര്‍മ്മിക്കുക. 
അനന്തരം കരാറിന്‍െറപെട്ടകവും എല്ലാ വിശു 
ദ്ധവസ്തുക്കളും ആലയത്തിലേക്കു കൊണ്ടുവ 
രിക. ” 


ആലയത്തില്‍ ശുശ്രൂഷ നടത്താനുള്ള 
ലേവ്യരുടെ പദ്ധതി 

73 ദാവീദ്‌ ഒരു വൃദ്ധനായിത്തീരുകയും അ 

ദ്ദേഹം ശലോമോനെ യിസ്രായേലിന്‍റെ 
പൂതിയരാജാവാക്കുകയും ചെയ്തു. 2എല്ലാ യി 
സ്രായേല്‍നേതാക്കളേയും ദാവീദ്‌ വിളിച്ചുകൂട്ടി. 
പുരോഹിതരേയും ലേവ്യരേയും അദ്ദേഹം വി 
ളിച്ചുകൂട്ടി. “അവിടെ മുപ്പതുവയസ്സും അതില്‍ 
ക്കുടുതലുംപ്രായമുള്ള എല്ലാ ലേവ്യരേയും ദാ 
വീദ്എണ്ണി. ആകെ മുപ്പത്തെണ്ണായിരം ലേവ്യരു 
ണ്ടായിരുന്നു. ക്കാവീദുപറഞ്ഞു, “ഇരുപത്തിനാ 
ലായിരം ലേവ്യര്‍ യഹോവയുടെ ആലയം പ 
ണിയൂടെമേല്‍നോട്ടം നിര്‍വ്വഹിക്കും. ആറായിരം 
ലേവ്യര്‍ നിയമപാലകരും ന്യായാധിപന്മാരുമാ 
യിരിക്കട്ടെ. നാലായിരം ലേവ്യര്‍ കാവല്‍ക്കാരും 
നാലായിരംലേവ്യര്‍ സംഗീതജ്ഞന്മാരും ആയി 
രിക്കട്ടെ. അവര്‍ക്കായി ഞാന്‍ വിശിഷ്ട സംഗീ 
തോപകരണങ്ങള്‍ നിര്‍മ്മിച്ചിട്ടുണ്ട്‌. യഹോവ 
യെവാഴ്ത്താന്‍ അവര്‍ ആ ഉപകരണങ്ങള്‍ ഉപ 
യോഗിക്കട്ടെ.” ദാവീദ്‌, ലേവ്യരെ മൂന്നായി 
തിരിച്ചു. ലേവിയുടെ മൂന്നുമക്കളായ ഗേര്‍ശോ 
൯, കെഹാത്ത്‌, മെരാരി എന്നിവരുടെ പേരിലാ 
യിരുന്നു അത്‌. 




















ഗേര്‍ശോന്‍ഗോനത്രം 

"ഗേര്‍ശോന്‍ ഗോത്രത്തില്‍ നിന്ന്‌ ലദ്ദാനും 
ശിമെയിയും. 8ലദ്ദാനു മൂന്നുപുത്രന്മാര്‍. യെഹീ 
യേല്‍ അയാളുടെ മൂത്തപുത്രന്‍. സ്ധേഥാമനും 
യോവേലുമായിരുന്നു അയാളുടെ മറ്റുപുത്രന്മാ 
൪.“ശെലോമീത്ത്‌, ഹസീയേല്‍. ഹാരാന്‍ എന്നി 
വര്‍ ശീമെയിയുടെപുത്രന്മാര്‍. ഈ മൂന്നു പുത്ര 
ന്മാരുമായിരുന്നു ലദ്ദാന്‍െറ കുടുംബനാഥന്മാര്‍. 

10ശിമെയിക്കു നാലുപുത്രന്മാര്‍: യഹത്ത്‌, സീ 
നാ, യെയൂശ്‌, ബെരീയാം എന്നിവരായിരുന്നു 
അവര്‍. ॥യഹത്ത്‌ മൂത്തപുത്രനും സീനാ രണ്ടാ 
മത്തെ പുത്രനുമായിരുന്നു. എന്നാല്‍ യെയൂശി 
നും ബെരീയാമിനും അനേകം പുത്രന്മാരുണ്ടാ 
യിരുന്നില്ല. അതിനാല്‍ യെയൂശിനെയും ബെ 
രീയാമിനെയും ഒരു ഒറ്റക്കുടുംബമായാണ്‌ കണ 
ക്കാക്കിയത്‌. 





കെഹാത്യഗോത്രം 

2കെഹാത്തിനു നാലുപുത്രന്മാര്‍. അമ്രാം, യി 
സ്ഹാര്‍,ഹെബ്രോന്‍, ഉസ്റീയേല്‍ എന്നിവരായി 
രുന്നുഅവര്‍. 13അഹരോനും മോശെയും അമ്രാ 
മിന്‍െറ പുത്രന്മാരായിരുന്നു. അഹരോന്‍ തെര 
ഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു. അഹരോനും അ 
യാളുടെ പി൯ഗാമികളുംഎക്കാലത്തേക്കുമായും 
വിശിഷ്ടരായി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്‌. യ 
ഹോവയുടെ ശുശ്രൂഷയ്ക്കു വിശുദ്ധവസ്തുക്ക 
ളൊരുക്കാനുള്ള ചുമതല വഹിക്കുന്നതിനായി 
രുന്നു അവര്‍ തെരഞ്ഞെടുക്കപ്പെട്ടത്‌. യഹോവ 
യുടെ സവിധത്തില്‍ ധൂപം കത്തിക്കാന്‍ തെര 


1 ദിനവൃത്താന്തം 22:19-23:29 


ഞ്ഞെടുക്കപ്പെട്ടവരാണ്‌ അഹരോനും പി൯ഗാ 
മികളും. പുരോഹിതന്മാരായി യഹോവയെ 
സേവിക്കാന്‍ അവര്‍ തെരഞ്ഞെടുക്കപ്പെട്ടു. യ 
ഹോവയുടെ നാമത്തില്‍ ജനങ്ങളെ അനുഗ്രഹി 
ഓന്‍ എന്നെന്നേക്കും അവര്‍ തെരഞ്ഞെടുക്ക 
പ്പെട്ടു. 

14മോശെ ദൈവപുരുഷനായിരുന്നു. മോശെ 
യുടെ പുത്രന്മാര്‍ ലേവിഗോത്രത്തിനന്‍െറ ഭാഗമാ 
യിരുന്നു. 15ഗേര്‍ശോമും എലീയേസെരുമായി 
രുന്നു മോശെയുടെ പുത്രന്മാര്‍. 1ശെബുവേല്‍ 
ആയിരുന്നു ഗേര്‍ശോമിനന്‍െെറ മൂത്തപുത്രന്‍. 17എ 
ലീയേസെരിനന്‍െറ മൂത്തപുത്രനായിരുന്നു രെഹ 
ബ്യാവ്‌. എലിയേസരിന മറ്റു പുത്രന്മാരുണ്ടാ 
യിരുന്നില്ല. എന്നാല്‍ രെഹബ്യാവിന്‌ അനേകം 
പുത്രന്മാരുണ്ടായിരുന്നു. 

18 ശെലോമീത്ത്‌ യിസ്ഹാരിനന്‍െറ മൂത്തപു 
ത്രന്‍.19യെരീയാവ്‌ ഹെബ്രോന്‍െറ മൂത്തപു 
ത്രന്‍. അമാര്യാവ്‌ ഹെബ്രോന്‍െറ രണ്ടാമത്തെ 
പുത്രന്‍. യഹസീയേല്‍ മൂന്നാമത്തെ പുത്രനും 
യെക്കമെയാം നാലാമത്തെ പുത്രനുമായിരുന്നു. 
2തീഖാ ഉസ്സീയേലിനന്‍െറെ മൂത്തപുത്രന്‍. യിശ്ഗീ 
യാവ്‌ രണ്ടാമത്തെ പുത്രനും. 





മെരാരിഗോത്രം 

മ്മഹ്ളി, മൂശി എന്നിവരായിരുന്നു മെരാരി 
യുടെ പുത്രന്മാര്‍. എലെയാസരും കീശും മഹ്ളി 
യുടെ പുത്രന്മാര്‍. 2എലെയാസര്‍ പുത്രന്മാരു 
ണ്ടാകാതെമരിച്ചു. അയാള്‍ക്ക്‌ പുത്രിമാരേ ഉണ്ടാ 
യിരുന്നുള്ളു. എലെയാസാരിനന്‍െറ പുത്രിമാര്‍ 
അവരുടെ ബന്ധുക്കളില്‍പ്പെട്ടവരെയായിരുന്നു 
വിവാഹം കഴിച്ചിരുന്നത്‌. കീശിന്‍െറ പുത്രന്മാ 
രായിരുന്നു അവരുടെ ബന്ധുക്കള്‍. 23മഹ്ളി, 
ഏദെര്‍, യെരേമോത്ത്‌ എന്നിവരായിരുന്നു മൂശി 
യുടെപുത്രന്മാര്‍. ആകെ മൂന്നു പുത്രന്മാരായി 
രുന്നു അവര്‍. 





ലേവ്യരുടെ ജോലി 

24ലേവ്യരുടെ പിന്‍ഗാമികള്‍ ഇവരായിരുന്നു. 
കുടുംബമനുസരിച്ചായിരുന്നു അവരുടെ പട്ടിക. 
ഓരോരുത്തരുടെ പേരും പട്ടികയിലുണ്ടായിരു 
ന്നു. ഇരുപതും അതിലധികവും പ്രായമുള്ളവരാ 
യിരുന്നു പട്ടികയിലുണ്ടായിരുന്നത്‌. അവര്‍ യ 
ഹോവയുടെ ആലയത്തില്‍ ശുശ്രൂഷ നടത്തി. 

ദാവീദു പറഞ്ഞിരുന്നു, “യിസ്രായേലിന്‍െറ 
ദൈവമാകുന്ന യഹോവ തനന്‍െറജനതയ്ക്കു സ 
മാധാനംനല്‍കി. യെരൂശലേമില്‍ എന്നെന്നേക്കു 
മായിവസിക്കുന്നതിന്‌ യഹോവ അവിടെയെ 
ത്തി. 2അതിനാല്‍ വിശുദ്ധകൂടാരമോ അതില്‍ 
ശുശ്രൂഷയ്ക്കുപയോഗിക്കുന്ന വസ്തുക്കളോ 
ലേവ്യര്‍ക്ക്‌ ഇനിയും ചുമക്കേണ്ടതിചല്ല.” 

7ലേവിയുടെ ഗോത്രത്തിലെ പി൯ഗാമിക 
ളുടെ എണ്ണമെടുക്കാനുള്ളതായിരുന്നു ദാവീദ്‌ 
യിസ്രായേലുകാര്‍ക്കു അവസാനമായി നല്‍കി 
യനിര്‍ദ്ദേശം. ഇരുപതും അതിനുമേലും വയസ്സു 
ള്ള ലേവ്യരെയാണവര്‍ എണ്ണിയത്‌. 

28തഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷാ 
വേളയില്‍ അഹരോന്‍റെ പിന്‍ഗാമികളെ സ 
ഹായിക്കുക ലേവ്യരുടെ ജോലിയായിരുന്നു. ആ 
ലയത്തിലെ പാര്‍ശ്വമുറികളും ആലയാങ്കണ 
വും പരിപാലിച്ചതും ലേവ്യരായിരുന്നു. എല്ലാ 
വിശുദ്ധവസ്തുക്കളെയും ശുദ്ധീകരിക്കുന്ന ജോ 
ലിയും അവര്‍ക്കുണ്ടായിരുന്നു. ദൈവത്തിന്‍െറ 
ആലയത്തിലെ ശുശ്രൂഷാജോലിയും അവരുടേ 
തായിരുന്നു.23വിശുദ്ധഅപ്പം ആലയത്തിലെ മേ 














1 ദിനവൃത്താന്തം 23:30-24:22 


ശപ്പുറത്തു വയ്ക്കുന്നതിന്‍െറ ഉത്തരവാദിത്വം 


434 


ലേവ്യനേതാക്കള്‍. അബ്യാഥാരിന്‍െറ പുത്രനാ 





അവരുടേതായിരുന്നു. മാവ്‌, ധന്യബലി, പുളി 
പ്പിക്കാത്തഅപ്പം എന്നിവയുടെ ചുമതലയും അ 
വര്‍ക്കായിരുന്നു. ചുട്ടെടുക്കുന്ന ചട്ടി, കലര്‍ത്തി 
യ വഴിപാടുകള്‍ എന്നിവയുടെയും ചുമതല 
അവര്‍ക്കാണ്‌. എല്ലാഅളവുകളും തൂക്കങ്ങളും അ 
വരാണുനടത്തിയത്‌. 3ലേവ്യര്‍ എന്നും കാലത്ത്‌ 
എഴുന്നേറ്റ്‌ യഹോവയ്ക്കു നന്ദിയും സ്തോത്ര 
വുംഅര്‍പ്പിച്ചു. നിത്യേന സായാഹത്തിലും അ 
വരിങ്ങനെചെയ്തു. 31വിശുദ്ധ വിശ്രമദിവസ 
ങ്ങളിലും അമാവാസി നാളുകളിലും എല്ലാ 
വിശുദ്ധ ഒഴിവുദിനങ്ങളിലും ലേവ്യര്‍ യഹോ 
വയ്ക്കു ഹോമയാഗമര്‍പ്പിച്ചു. എന്നും അവര്‍ 
യഹോവയുടെസവിധത്തില്‍ ശുശ്രൂഷ നടത്തി. 
ഓരോകാലത്തും എത്ര ലേവ്യര്‍ ശുശ്രൂഷ നടത്ത 
ണമെന്നതിന്‌ പ്രത്യകം ചട്ടങ്ങളുണ്ടായിരുന്നു. 
32അതിനാല്‍ നിര്‍ദ്ദിഷ്ടമായ എല്ലാ ക്രിയകളും 
ലേവ്യര്‍ ചെയ്തു. അവര്‍ വിശുദ്ധകൂടാരത്തി 
നെറ ചുമതലയേറ്റു. വിശുദ്ധസ്ഥലവും അവര്‍ 
പരിപാലിച്ചു. തങ്ങളുടെ ബന്ധുക്കളായ അഹ 
രോനന്‍െറ പിന്‍ഗാമികളായ പുരോഹിതരെ അ 
വര്‍ സഹായിക്കുകയും ചെയ്തു. യഹോവയു 
ടെആലയത്തില്‍ ശുശ്രൂഷ ചെയ്തുകൊണ്ട്‌ ലേ 
വ്യര്‍ പുരോഹിതരെ സഹായിച്ചു. 














പുരോഹിത സംഘങ്ങള്‍ 
74 അഹരോന്‍െറ പുത്രന്മാരുടെ സംഘങ്ങള്‍ 
ഇവയാണ്‌: നാദാബ്‌, അബീഹൂ, എലെ 
യാസാര്‍, ഈഥാമാര്‍ എന്നിവരായിരുന്നു അഹ 
രോന്‍൯ന്‍െറ പുത്രന്മാര്‍, എന്നാല്‍ നാദാബും 
അബീഹൂവും അവരുടെ പിതാവിനേക്കാള്‍ 
മുന്പേ മരിച്ചു. നാദാബിനും അബീഹൂവിനും 
പുത്രന്മാരുണ്ടായിരുന്നില്ല. അതിനാല്‍ എലെ 
യാസാരും ഈഥാമാരും പുരോഹിതരായി പ്രവ 
ര്‍ത്തിച്ചു. 3എലെയാസാരിന്‍െറയും ഈഥാ 
മാരിന്‍െറയും ഗോത്രങ്ങളെ ദാവീദ്‌ വേര്‍പെ 
ടുത്തി. അങ്ങനെയായാല്‍ തങ്ങള്‍ക്കു നല്‍ക 
ട്ട ജോലികള്‍ അവര്‍ക്കു ചെയ്യാനാകുമെന്ന 
തിനാലാണ്‌ ദാവീദ്‌ അങ്ങനെ ചെയ്തത്‌. 
സാദോക്കിനെറയും അഹീമേലെക്കിന്‍െറയും 
സഹായത്തോടെയാണ്‌ ദാവീദ്‌ ഇ തുചെയ്തത്‌. 
എലെയാസാരിനന്‍െറ ഒരു പി൯ഗാ 
മിയായിരുന്നു സാദോക്ക്‌. അഹീമേലെക്ക്‌ ഈ 
ഥാമാരിന്‍െറ പിന്‍ഗാമിയും. ഈഥാമാരിന്‍െറ 
കുടുംബത്തില്‍നിന്നുള്ളതിനേക്കാള്‍ നേതാക്കള്‍ 
എലെയാസാരിന്‍െറ കുടുംബത്തില്‍നിന്നുണ്ടാ 
യിരുന്നു. എലെയാസാരിനന്‍െറ കുടുംബത്തില്‍ 
നിന്നും പതിനാറു നേതാക്കളും ഈഥാമാരിന്‍െറ 
കുടുംബത്തില്‍നിന്നുംഎട്ടുപേരും. ഓരോ കുടും 
ബത്തില്‍നിന്നും ആളുകള്‍ തെരഞ്ഞെടുക്കപ്പെ 
ട്ടിരുന്നു. നറുക്കിട്ടാണ്‌ അവരെതെരഞ്ഞെടുത്ത 
ത്‌. അവരില്‍ ഏതാനുംപേര്‍ തെരഞ്ഞെടുക്ക 
ട്ടത്‌ വിശുദ്ധസ്ഥലത്തിന്‍െറ ചുമതലക്കാരാ 
യിരിക്കാനാണ്‌. മറ്റുള്ളവര്‍ പുരോഹിതരായും. 
ഇവരെല്ലാം എലെയാസാരിന്‍െറയും ഈഥാമാ 

രിന്‍െറയും കുടുംബക്കാരായിരുന്നു. 
ശെമയ്യാ ആയിരുന്നു കാരൃദര്‍ശി. നെഥന 
യേലിന്‍െറെപുത്രനായിരുന്നു അയാള്‍.ലേവി 
ഗോത്രക്കാരനായിരുന്നുശെമയ്യാ. ആ പിന്‍ഗാമി 
കളുടെപേരുകള്‍ ശെമയിയാ എഴുതിവെച്ചു. 
ദാവീദുരാജാവിന്‍െറയും ഈ നേതാക്കളുടെയും 
മുമ്പില്‍വച്ചാണ്‌ അയാള്‍ ആ പേരുകള്‍ എഴു 
തിയത്‌: പുരോഹിതനായ സാദോക്ക്‌, അഹീമേ 
ലെക്ക്‌, പുരോഹിതരുടെ കുടുംബനായകന്മാര്‍, 

















യിരുന്നു അഹീമേലെക്ക്‌. ഓരോ തവണയും 
നറുക്കിട്ട്‌ ഒരാള്‍ തെരഞ്ഞെടുക്കപ്പെടുകയും 
ശെമയ്യാ അയാളുടെപേരെഴുതുകയും ചെയ്തു. 
അങ്ങനെ അവര്‍ എലെയാസാര്‍ ഇയഥാമാര്‍ 
എന്നിവരുടെ കൂടുംബക്കാര്‍ക്കിടയില്‍ ജോലി 
വിഭജിച്ചു. 





7 യെഹോയാരീബിന്‍െറെ സംഘമായിരു 
ന്നു ആദ്യത്തേത്‌. യെദായാവിന്‍െറ സം 
ഘമായിരുന്നു രണ്ടാമത്തേത്‌. 
ഹാരീമിനന്‍െറെ സംഘമായിരുന്നു മൂന്നാമ 
ത്തേത്‌. ശെയോരീമിന്‍െറ സംഘമായി 
രുന്നു നാലാമത്തേത്‌. 
9 മല്‍ക്കീയാവിന്‍െറ സംഘമായിരുന്നു അ 
ഞ്ചാമത്തേത്‌. മീയാമിന്‍െറ സംഘമായി 
രുന്നു ആറാമത്തേത്‌. 

10 ഹാക്കോസ്ധിന്‍െറ സംഘമായിരുന്നു ഏ 
ഴാമത്തേത്‌. അബീയാവിന്‍െറെ സംഘമാ 
യിരുന്നു എട്ടാമത്തേത്‌. 

11 യേശൂവയുടെ സംഘമായിരുന്നു ഒന്‍പ 
താമത്തേത്‌. ശെഖന്യാവിന്‍െറ സംഘമാ 
യിരുന്നു പത്താമത്തേത്‌. 

12 എല്യാശീബിന്‍െറ സംഘമായിരുന്നു പ 
തിനൊന്നാമത്തേത്‌ യാക്കീമിന്‍െറെ സം 
ഘമായിരുന്നു പന്ത്രണ്ടാമത്തേത്‌. 

13 ഹുപ്പെക്കിനെറ സംഘമായിരുന്നു പതി 
മൂന്നാമത്തേത്‌. യേശെബെയാമിന്‍െറ 
സംഘമായിരുന്നു പതിനാലാമത്തേത്‌. 

14 ബില്‍ ഗെക്കിന്‍െറ സംഘമായിരുന്നു പ 
തിനഞ്ചാമത്തേത്‌. ഇമ്മേരിന്‍െറെ സംഘ 
മായിരുന്നു പതിനാറാമത്തേത്‌. 

15 ഹേസീരിന്‍െറ സംഘമായിരുന്നു പതി 
നേഴാമത്തേത്‌. ഹപ്പിസ്സേസിനന്‍െറ സംഘ 
മായിരുന്നു പതിനെട്ടാമത്‌. 

16 പെതഹ്യാവിനന്‍െറെ സംഘമായിരുന്നു പ 
ത്തൊന്‍പതാമത്‌. യെഹെസ്കേലിന്‍െറെ 
സംഘമായിരുന്നു ഇരുപതാമത്തേത്‌. 

17 യാഖീന്‍െറെ സംഘമായിരുന്നു ഇരുപ 
ത്തൊന്നാമത്തേത്‌. ഗാമൂലിന്‍െറ സംഘ 
മായിരുന്നു ഇരുപത്തിരണ്ടാമത്തേത്‌. 

18 ദെലായാവിന്‍െറ സംഘമായിരുന്നു ഇരു 


oo 








പത്തിമൂന്നാമത്തേത്‌. മയസ്യാവിന്‍െറ 
സംഘമായിരുന്നു ഇരുപത്തിനാലാമ 
ത്തേത്‌. 


19യഹോവയുടെആലയത്തില്‍ ശുശ്രൂഷയ്ക്കു 
തെരഞ്ഞെടുക്കപ്പെട്ട സംഘങ്ങള്‍ ഇവയായി 
രുന്നു. ആലയത്തിലെ ശുശ്രൂഷയ്ക്കുള്ള യിസ്ധ്രാ 
യേലിന്‍െറെ ദൈവമാകുന്ന യഹോവ അഹരോ 
നു നല്‍കിയ ചട്ടങ്ങള്‍ അവര്‍ അനുസരിച്ചു. 


മറ്റു ലേവ്യര്‍ 
20ലേവ്യരുടെ ബാക്കിപിന്‍ഗാമികളുടെ പേരു 
കള്‍ ഇതാണ്‌: 


അമ്രാമിന്‍െറ പിന്‍ഗാമികളില്‍ നിന്ന്‌: ശൂ 
ബായേല്‍. ശൂബായേലിന്‍െറ പിന്‍ഗാമി 
കളില്‍നിന്ന്‌: യെഹദെയാവ്‌. 

21 രെഹബ്യാവില്‍ നിന്ന്‌: മൂത്തപുത്രനായി 
രുന്ന യിശ്യാവ്‌. 

മാ യിസ്ഹാര്‍ ഗോത്രത്തില്‍ നിന്ന്‌: ശെലോ 
മോത്ത്‌. ശെലോമോത്തിന്‍െറ കുടുംബ 
ത്തില്‍നിന്ന്‌: യഹത്ത്‌. 


435 


23 ഹെബ്രോന്‍െറ മൂത്തപുത്രനായിരുന്നു 
യെരിയാവ്‌. അമര്യാവായിരുന്നു ഹെ 
ബ്രോന്‍െറ രണ്ടാമത്തെപൂത്ര൯. യഹസീ 
യേലായിരുന്നു അയാളുടെ മൂന്നാമത്തെ 
പുത്രന്‍. യെക്കമെയാമായിരുന്നു അയാളു 
ടെ നാലാമത്തെപുത്രന്‍. 

24 മീഖാ ഉസ്സീയേലിന്‍െറെപുത്രന്‍. ശാമീര്‍ 
മീ ഖയുടെപുത്രന്‍. 

25 യിശ്യാവ്‌ മീഖയുടെ സഹോദരന്‍. സെ 
ഖര്യാവ്‌ യിശ്ശലാവിന്‍െറ പുത്രന്‍. 

26 മഹ്ളി, മൂശി, അയാളുടെപുത്രന്‍ യയ 
സ്യാവ്‌ എന്നിവര്‍ മെരാരിയുടെ 
പി൯ഗാ മികള്‍. 

27 മെരാരിയുടെ പുത്രനായ യയസ്യാവിന്‌ 
ബെനോയും ശോഹയും സക്കൂറും ഇബ്രി 
യും പുത്രന്മാര്‍. 

28 എലെയാസാര്‍ മഹ്്‌ളിയുടെ പുത്രന്‍. എ 
ന്നാല്‍ എലെയാസാരിനു പുത്രന്മാരുണ്ടാ 
യിരുന്നില്ല. 

29 യെരഹ്മെയേല്‍ കീശിനന്‍െറ പുത്രന്‍. 

30 മഹ്ളി, ഏദെര്‍, യെരീമോത്ത്‌ എന്നിവര്‍ 
മുശിയൂടെ പുത്രന്മാര്‍. 





ലേവ്യകൂടുംബങ്ങളുടെ നായകന്മാര്‍ അവരാ 
യിരുന്നു. കുടുംബം തിരിച്ചാണവര്‍ പട്ടികയില്‍ 
ചേര്‍ക്കപ്പെട്ടത്‌. 31വിശിഷ്ട ജോലികള്‍ക്കാണ 
വര്‍ തെരഞ്ഞെടുക്കപ്പെടുത്‌. തങ്ങളുടെ പുരോ 
ഹിന്മാരെയുംപോലെ അവരും നറുക്കിട്ടു. അഹ 
രോന്‍െറപിന്‍ഗാമികളായിരുന്നു പുരോഹിതര്‍. 
ദാവീദുരാജാവ്‌, സാദോക്ക്‌, അഹീമേലെക്ക്‌, പു 
രോഹിതരുടെയും ലേവ്യകുടുംബങ്ങളുടെയും 
നേതാക്കള്‍ എന്നിവരുടെ മുമ്പില്‍ വച്ചാണവര്‍ 
നറുക്കിട്ടത്‌. ജോലികള്‍ തിരഞ്ഞെടുത്തപ്പോള്‍ 
വലുതും ചെറുതുമായ കുടുംബങ്ങള്‍ക്ക്‌ തുല്യ 
പരിഗണനയായിരുന്നു ലഭിച്ചത്‌. 


ഗാനസംഘങ്ങള്‍ 
ദാവീദും സൈന്യാധിപന്മാരും ചേര്‍ന്ന്‌ 

25 ആസാഫിന്‍െറ പുത്രന്മാരെ വിശുദ്ധശു 
ശ്രൂഷയ്ക്കായി വേര്‍തിരിച്ചു. ഹേമാനും യെദൂ 
ഥൂനുമായിരുന്നു ആസാഫിന്‍െറപൂത്രന്മാര്‍. കി 
ന്നരം,വീണ, ഇലത്താളം എന്നിവ ഉപയോഗി 
ച്ചു ദൈവസന്ദേശം നല്‍കുകയും പ്രവചിക്കുക 
യുമായിരുന്നു അവരുടെ വിശുദ്ധശുശ്രൂഷ. അ 
ങ്ങനെ ശുശ്രൂഷനടത്തിയവരുടെ ഒരു പട്ടികയാ 
ണിത്‌: 

2ആസാഫിന്‍െറ കുടുംബത്തില്‍നിന്നും: സ 
ക്കൂര്‍, യോസേഫ്‌, നെഥന്യാവ്‌, അശാരേലാ. 
പ്രവചിക്കുന്നതിന്‌ ദാവീദുരാജാവ്‌ ആസാഫി 
നെ തെരഞ്ഞെടുത്തു. ആസാഫ്‌ തന്‍െറ പുത്ര 
ന്മാരെ നയിച്ചു. 

3യെദൂഥൂനന്‍െറെ കുടുംബത്തില്‍നിന്നും: ഗെദാ 
ല്യാവ്‌, സെരി, യെശയ്യാവ്‌, ശിമെയി, ഹശ 
ബ്വാവ്‌, മത്ഥിഥ്യാവ്‌. അവര്‍ ആറുപേരുണ്ടാ 
യിരുന്നു. യെദൂഥൂന്‍ തനന്‍െറപുത്രന്മാരെ നയി 
ചു. യെദൂഥൂന്‍൯ കിന്നരം ഉപയോഗിച്ച്‌ യഹോ 
വയെ സ്തുതിക്കുകയും നന്ദി പറയുകയും പ്ര 
വചനം നടത്തുകയും ചെയ്തു. 
4ബുക്കീയാവ്‌, മത്ഥന്യാവ്‌, ഉസ്സീയേല്‍, ശെ 
ബൂവേല്‍, യെരീമോത്ത്‌, ഹനന്യാവ്‌, ഹനാനി, 
എലീയാഥാ,ഗിദ്ദല്‍തി, രോമംതി-ഏസെര്‍; യൊ 
ശ്ബെക്കാശാ, മല്ലോഥി, ഹോഥീര്‍, മഹസീ 











1 ദിനവൃത്താന്തം 24:23-25:20 


യോത്ത്‌ എന്നിവരാണ്‌ ശുശ്രൂഷ നടത്തിയ ഹേ 
മാന്‍െറപുത്രന്മാര്‍. “ഇവരെല്ലാം ഹേമാന്‍െറ പു 
ത്രന്മാരായിരുന്നു. ദാവീദിന്‍റെ പ്രവാചകനാ 
യിരുന്നു ഹേമാന്‍. ഹേമാനെ ശക്തനാക്കുമെന്ന്‌ 
ദൈവം വാഗ്ദാനംചെയ്തു. അതിനാല്‍ ഹേ 
മാന്‍ അനേകംപുത്രന്മാരുണ്ടായി. ദൈവം ഹേമാ 
ന്‌ പതിനാലു പുത്രന്മാരെയും മൂന്നു പൂത്രിമാ 
രെയും നല്‍കി. യഹോവയുടെ ആലയത്തിലെ 
സംഗീതാലാപനത്തിന്‌ ഹേമാ൯ന്‍ തന്‍െറ എല്ലാ 
പുത്രന്മാരെയും നയിച്ചു. ആ പുത്രന്മാര്‍ ഇല 
ത്താളവും വീണയും കിന്നരവും ഉപയോഗിച്ചു. 
ആസാഫ്‌, യദുഥൂന്‍, ഹേമാന്‍ എന്നിവര്‍ക്ക്‌ 
രാജാവുനല്‍കിയ ആജ്ഞപ്രകാരമായിരുന്നു 
ആലയത്തിലെ അവരുടെ ശുശ്രൂഷാരീതി. ദാവീ 
ദുരാജാവായിരുന്നു അവരെ തെരഞ്ഞെടുത്തത്‌. 
നഅവരുംലേവ്യരും ഗോത്രക്കാരായ അവരുടെ ബ 
ന്ധുക്കളും പാടുന്നതിനു പരിശീലനം നേടിയ 
വരായിരുന്നു. യഹോവയ്ക്കുസ്തുതി പാടാന്‍ 
പരിശീലിപ്പിക്കപ്പെട്ട ഇരുന്നുറ്റിയെണ്‍പത്തെട്ടു 
പേരുണ്ടായിരുന്നു. ഓരോരുത്തരും ചെയ്യേണ്ട 
വ്ൃത്യസ്തതരം ജോലികള്‍ തെരഞ്ഞെടുക്കാന്‍ 
അവര്‍ നറുക്കുകളിട്ടു. എല്ലാവര്‍ക്കും തുല്യ പരി 
ഗണനയായിരുന്നു. യുവാക്കളും വൃദ്ധരും ഒരു 
പോലെപരിഗണിക്കപ്പെട്ടു. അദ്ധ്യാപകനും ശി 
ഷ്യനും തുല്യപരിഗണന. 

9ആദ്യം ആസാഫിന്‍െറ (യോസേഫ്‌) പുത്ര 
ന്മാരില്‍നിന്നും ബന്ധുക്കളില്‍നിന്നും പന്ത്രണ്ടു 
പേര്‍ തെരഞ്ഞെടുക്കപ്പെടു. 

രണ്ടാമത്തെ ഗെദല്യാവിന്‍െറ പുത്രന്മാരില്‍ 
നിന്നുംബന്ധുക്കളില്‍നിന്നും പന്ത്രണ്ടുപേര്‍ തെ 
രഞ്ഞെടുക്കപ്പെടു. 

1തൂന്നാമതായി സക്കൂരിന്‍൯െറപുത്രന്മാരില്‍ 
നിന്നും ബന്ധുക്കളില്‍നിന്നും പന്ത്രണ്ടുപേര്‍ 
തെരഞ്ഞെടുക്കപ്പെട്ടു. 

നാലാമതായി യിസ്ധ്രിയുടെപുത്രന്മാരില്‍ 
നിന്നും ബന്ധുക്കളില്‍നിന്നും പന്ത്രണ്ടുപേര്‍ 
തെരഞ്ഞെടുക്കപ്പെട്ടു. 

12അഞ്ചാമതായി കെഥന്യാവിന്‍െറ പുത്രന്മാ 
രില്‍ നിന്നും ബന്ധുക്കളില്‍ നിന്നും പന്ത്രണ്ടു 
പേര്‍തെരഞ്ഞെടുക്കപ്പെടു. 

13ആറാമതായി ബുക്കീയാവിന്‍െറ പുത്രന്മാ 
രില്‍നിന്നും ബന്ധുക്കളില്‍നിന്നും പന്ത്രണ്ടു പേ 
൪ തെരഞ്ഞെടുക്കപ്പെട്ടു. 

14ഏഴാമതായി യെശരേലയുടെ പുത്രന്മാരില്‍ 
നിന്നുംബന്ധുക്കളില്‍നിന്നും പന്ത്രണ്ടുപേര്‍ തെ 
രഞ്ഞെടുക്കപ്പെടു. 

15എട്ടാമതായി യെശയ്യാവിന്‍െറ പുത്രന്മാരി 
ല്‍നിന്നും ബന്ധുക്കളില്‍നിന്നും പന്ത്രണ്ടു പേര്‍ 
തെരഞ്ഞെടുക്കപ്പെടു. 

1ഒ൯പതാമതായി മത്ഥന്യാവിന്‍െറ പുത്രന്മാ 
രില്‍നിന്നും ബന്ധുക്കളില്‍നിന്നും പന്ത്രണ്ടു പേ 
൪ തെരഞ്ഞെടുക്കപ്പെട്ടു. 

17പത്താമതായി,ശിമെയിയുടെപുത്രന്മാരില്‍ 
നിന്നും ബന്ധുക്കളില്‍നിന്നും പന്ത്രണ്ടുപേര്‍ 
തെരഞ്ഞെടുക്കപ്പെട്ടു. 

1പതിനൊന്നാമതായി, അസരേലിനന്‍െറ പു 
ത്രന്മാരില്‍നിന്നും ബന്ധുക്കളില്‍നിന്നും പന്ത്ര 
ണ്ടുപേര്‍ തെരഞ്ഞെടുക്കപ്പെടു. 

1പന്ത്രണ്ടാമതായി, ഹശബ്യാവിന്‍െറ പുത്ര 
ന്മാരില്‍നിന്നും ബന്ധുക്കളില്‍നിന്നും പന്ത്രണ്ടു 
പേര്‍ തെരഞ്ഞെടുക്കപ്പെടു. 

20പതിമൂന്നാമതായി, ശൂബായേലിനന്‍െറെ പു 
ത്രന്മാരില്‍നിന്നും ബന്ധുക്കളില്‍നിന്നും പന്ത്ര 
ണ്ടുപേര്‍ തെരഞ്ഞെടുക്കപ്പെടു. 

















1 ദിനവൃത്താന്തം 25:21-26:22 


2മപതിനാലാമതായി മത്ഥിഥ്യാവിന്‍െറ പുത്ര 
ന്മാരില്‍നിന്നും ബന്ധുക്കളില്‍നിന്നും പന്ത്രണ്ടു 
പേര്‍ തെരഞ്ഞെടുക്കപ്പെടു. 

2പതിനഞ്ചാമതായി യെരീമോത്തിനന്‍െറ പു 
ത്രന്മാരില്‍നിന്നും ബന്ധുക്കളില്‍നിന്നും പന്ത്ര 
ണ്ടുപേര്‍ തെരഞ്ഞെടുക്കപ്പെട്ടു. 

2പതിനാറാമതായി ഹനന്യാവിന്‍െറ പുത്ര 
ന്മാരില്‍നിന്നും ബന്ധുക്കളില്‍നിന്നും പന്ത്രണ്ടു 
പേര്‍ തെരഞ്ഞെടുക്കപ്പെടു. 

മ്പതിനേഴാമതായി യൊശ്ബെക്കാശയുടെ 
പൂത്രന്മാരില്‍ നിന്നും ബന്ധുക്കളില്‍നിന്നും പ 
ന്ത്ണ്രുപേര്‍തെരഞ്ഞെടുക്കപ്പെട്ടു. 
2പതിനെട്ടാമതായി ഹനാനിയുടെ പുത്രന്മാ 
രില്‍നിന്നും ബന്ധുക്കളില്‍ നിന്നും പന്ത്രണ്ടു 
പേര്‍ തെരഞ്ഞെടുക്കപ്പെടു. 

%പത്തൊന്‍പതാമതായി മല്ലോഥിയുടെ പു 
ത്രന്മാരില്‍നിന്നും ബന്ധുക്കളില്‍നിന്നും പന്ത്ര 
ണ്ടുപേര്‍ തെരഞ്ഞെടുക്കപ്പെടു. 

2 ഇരുപതാമതായി എലീയാഥയുടെ പുത്ര 


ന്മാരില്‍ നിന്നും ബന്ധുക്കളില്‍നിന്നും പന്ത്ര 
ണ്ടുപേര്‍ തെരഞ്ഞെടുക്കപ്പെട്ടു. 
28ഇരുപത്തൊന്നാമതായി, ഹോഥീരിന്‍െറ 


പുത്രന്മാരില്‍നിന്നും ബന്ധുക്കളില്‍നിന്നും പ 
ന്ത്ണ്രുപേര്‍തെരഞ്ഞെടുക്കപ്പെട്ടു. 
23ഇരുപത്തിരണ്ടാമതായി, ഗിദ്ദുല്‍തിയുടെ പു 
ത്രന്മാരില്‍നിന്നും ബന്ധുക്കളില്‍നിന്നും പന്ത്ര 
ണ്ടുപേര്‍ തെരഞ്ഞെടുക്കപ്പെട്ടു. 
30ഇരുപത്തിമൂന്നാമതായി മഹസീയോത്തി 
ന്‍െറ പുത്രന്മാരില്‍നിന്നും ബന്ധുക്കളില്‍നിന്നും 
പന്ത്രണ്ടുപേര്‍ തെരഞ്ഞെടുക്കപ്പെട്ടു. 
3ഇരൂപത്തിനാലാമതായി രോമംതി-ഏസെ 
രിന്‍ററ പൂത്രന്മാരില്‍നിന്നും ബന്ധുക്കളില്‍നി 
ന്നും പന്ത്രണ്ടുപേര്‍ തെരഞ്ഞെടുക്കപ്പെട്ടു. 


ദ്വാരപാലകന്മാര്‍ 
ദ്വാരപാലകന്മാരുടെ സംഘങ്ങള്‍: 

26 കോരഹിനന്‍െറ കുടുംബക്കാരായ ദ്വാരപാ 
ലകന്മാര്‍ ഇവരാകുന്നു. ആസാഫിന്‍െറ ഗോത്ര 
ക്കാരനായിരുന്ന കോരെയുടെപുത്രനായ മെശേ 
ലെമ്യാവും അയാളുടെപുത്രന്മാരും. 2മെശേലെ 
മ്യാവിനു പുത്രന്മാരുണ്ടായിരുന്നു. സെഖര്യാവാ 
യിരുന്നു മൂത്തപുത്രന്‍. യെദീയയേല്‍ രണ്ടാമ 
ത്തെപൂത്രന്‍. സെബദ്യാവ്‌ മൂന്നാമത്തെപൂത്രന്‍. 
യത്നിയേല്‍ നാലാമത്തെപൂത്രന്‍. “ഏലാം അ 
ഞ്ചാമത്തെപൂത്രന്‍. യെഹോഹാനാന്‍ ആറാമ 
ത്തെപൂത്ര൯ന്‍. എല്യോഹോവേനായി ഏഴാമ 
ത്തെ പുത്രനും. 

ബേദ്‌-എദോമും അയാളുടെ പുത്രന്മാരും. 
ശെമയ്യാവ്‌ ആയിരുന്നു ഓബേദ്‌-എദോമിന്‍െറ 
മൂത്തപുത്രന്‍. യെഹോശാബാദ്‌ അയാളുടെ ര 
ണ്ടാമത്തെപുത്രനായിരുന്നു. യോവാഹ്‌ മൂന്നാമ 
ത്തെപുത്രന്‍. സാഖാര്‍ നാലാമത്തെ പുത്രന്‍. 
നെഥനയേല്‍ അഞ്ചാമത്തെ പുത്രന്‍. ടഅമ്മീയേ 
ല്‍ആറാമത്തെപുത്രന്‍. യിസ്റ്റാഖാര്‍ ഏഴാമത്തെ 
പുത്രന്‍. പെയുലെഥായി എട്ടാമത്തെപുത്രനും 
ആയിരുന്നു. ദൈവം ഓബേദ്‌-എദോമിനെ യ 
ഥാര്‍ത്ഥത്തില്‍ അനുഗ്രഹിച്ചിരുന്നു. 'ഓബേദ്‌- 
എദോമിനന്‍െറ പുത്രനായിരുന്നു ശെമയ്യാവ്‌. ശെ 
മയ്യാവിനും പുത്രന്മാരുണ്ടായിരുന്നു. ശെമയ്യാ 
വിന്‍െറപുത്രന്മാര്‍ തങ്ങളുടെ പിതാവിന്‍െറ കു 
ടുംബനായകന്മാരായിരുന്നു. കാരണം, അവര്‍ 
ധൈരൃശാലികളായ ഭടന്മാരായിരുന്നു. ?ഒത്നി, 
രെഫായേല്‍, ഓബേദ്‌, എല്‍സാബാദ്‌, എലീ 
ഹൂ,സെമഖ്യാവ്‌ എന്നിവര്‍ ശെമയ്യാവിന്‍െറ പു 











436 


ത്രന്മാരായിരുന്നു. എല്‍സാബാദിന്‍െറ ബന്ധു 
ക്കള്‍ വിദഗ്ദ്ധവേലക്കാരായിരുന്നു. 8അവരെ 
ല്ലാം ഓബേദ്‌-എദോമിന്‍െറ പിന്‍ഗാമികളായി 
രുന്നു. അവരും അവരുടെ പുത്രന്മാരും ബന്ധുക്ക 
ളും കരുത്തരായിരുന്നു. അവര്‍ നല്ല കാവല്‍ക്കാ 
രായിരുന്നു. ഓബേദ്‌-എദോമിന്‌ അറുപത്തിര 
ണ്ടു പിന്‍ഗാമികളുണ്ടായിരുന്നു. 

9മെശേലെമ്യാവിന്‌ കരുത്തരായ പുത്രന്മാരും 
ബന്ധുക്കളും ഉണ്ടായിരുന്നു. അവരാകെ പതി 
നെട്ടുപേരുണ്ടായിരുന്നു. 

10മെരാരിയുടെ കുടുംബക്കാരായ ദ്വാരപാല 
കന്മാര്‍ ഇവരാണ്‌: ഹോസാ അതിലൊരാളാണ്‌. 
ശിമ്രി ആദ്യപുത്രനായിരിക്കാന്‍ തെരഞ്ഞെടു 
ക്കപ്പട്ടവനായിരുന്നു. ശിമ്രി മൂത്തപുത്രനായിരു 
ന്നില്ലെങ്കിലും അയാളുടെ പിതാവ്അയാളെ ആ 
ദൃജാതനായിരിക്കാന്‍ തെരഞ്ഞെടുത്തു. 11ഹില്‍ 
ക്കീയാവായിരുന്നു രണ്ടാമത്തെപൂത്ര൯. തെബ 
ല്യാവ്‌ അയാളുടെ മൂന്നാമത്തെപൂത്രന്‍. സെഖ 
ര്യാവ്‌ നാലാമത്തെപുത്രന്‍. ഹോസയ്ക്ക്‌ പൂത്ര 
ന്മാരുംബന്ധുക്കളുമായിആകെപതിമൂന്നുപേര്‍. 

12ദ്ധാരപാലകസംഘങ്ങളുടെ നായകന്മാര്‍ ഇ 
വരായിരുന്നു. തങ്ങളുടെബന്ധുക്കള്‍ ചെയ്തിരു 
ന്നതുപോലെ ഒരു വിശേഷ രീതിയിലായിരുന്നു 
ദ്വാരപാലകന്മാര്‍ യഹോവയുടെ ആലയത്തി 
ല്‍ ശുശ്രൂഷനടത്തിയത്‌. 3ഓരോ കുടുംബത്തി 
നും ഓരോകവാടംവീതം നല്‍കപ്പെട്ടിരുന്നു. ഒരു 
കുടുംബത്തിന്‌ ഒരുകവാടം വീതം തെരഞ്ഞെടു 
ക്കുന്നതിന്‌ നറുക്കിട്ടിരുന്നു.ചെറിയവനും വലി 
യവനും തുല്യപരിഗണനയായിരുന്നു. 

14കിഴക്കേ കവാടത്തിന്‍റെ കാവല്‍ചുമതല 
ശേലെമ്യാവിനായിരുന്നു. അനന്തരം ശേലെ 
മ്യാവിന്‍െറ പുത്രനായ സെഖര്യാവിനുവേണ്ടി 
നറുക്കിട്ടു. അയാള്‍ ബുദ്ധിശാലിയായ ഒരു ചി 
ന്തകനായിരുന്നു. വടക്കെ കവാടത്തിലേക്കായി 
രുന്നുസെഖര്യാവ്‌ തെരഞ്ഞെടുക്കപ്പെടുത്‌. 1“ഓ 
ബേദ്‌-എദോം തെക്കേ കവാടത്തിലേക്കു തെര 
ഞ്ഞെടുക്കപ്പെട്ടു. അമൂല്യവസ്തുക്കള്‍ സൂക്ഷി 
ച്ചിരിക്കുന്നവസതിയുടെ കാവലിനന്‍െറ ചുമത 
ലയായിരുന്നു ഓബേദ്‌-എദോമിനന്‍െറ പുത്രന്മാ 
ര്‍ക്ക്‌.1.പേടിഞ്ഞാറെ കവാടത്തിലേക്കും മുകളില 
ത്തെപാതയിലുള്ള ശല്ലേഖെത്ത്‌ കവാടത്തിലേ 
ക്കും തെരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു ശുപ്പീമും 
ഹോസെയും. 

കാവല്‍ക്കാര്‍ വശങ്ങളിലായി നിന്നു. 17ആറു 
ലേവ്യര്‍ കിഴക്കെ കവാടത്തില്‍ കാവല്‍നിന്നു. 
നാലുലേവ്യര്‍ തെക്കേകവാടത്തില്‍ കാവല്‍ 
നിന്നു. അമൂല്യ വസ്തുക്കളുടെ കലവറയ്ക്കു 
രണ്ടു ലേവ്യ രും കാവല്‍ നിന്നു. 18പടിഞ്ഞാറെ 
മുറ്റത്തിന്‌ നാലുകാവല്‍ക്കാരുണ്ടായിരുന്നു. മുറ്റ 
ത്തേക്കുള്ളപാതയില്‍ രണ്ടു കാവല്‍ക്കാരും ഉണ്ടാ 
യിരുന്നു. 1“ഇവരൊക്കെയായിരുന്നു ദ്വാരപാലക 
സംഘങ്ങള്‍. കോരഹിനന്‍െറയും മെരാരിയുടെ 
യും ഗോത്രക്കാരായിരുന്നു ആ ദ്വാരപാലകര്‍. 












































ഭണ്ഡാരച്ചുമതലക്കാരും മറ്റുദ്യോഗസ്ഥന്മാരും 
20അഹിയാ ലേവിഗോത്രക്കാരനായിരുന്നു. 
ആലയത്തിലെ അമൂല്യവസ്തുക്കള്‍ സൂക്ഷിക്കു 
ന്നചുമതലയായിരുന്നു അഹിയായുടേത്‌. വിശു 
ദ്ധവസ്തുക്കള്‍ സൂക്ഷിച്ചിരുന്ന സ്ഥലങ്ങളുടെ 
ചുമതലയും അഹിയായ്ക്കുണ്ടായിരുന്നു. 
2ഗേര്‍ശോന്‍കുടുംബത്തില്‍ നിന്നുള്ളവനാ 
യിരുന്നു ലയെദാന്‍൯. ലയെദാന്‍െറെ ഗോത്രത്തി 
ലെനേതാക്കന്മാരില്‍ ഒരുവനായിരുന്നു യെഹീ 
യേലി. 22സ്വേഥോമും അയാളുടെ സഹോദരന്‍ 





437 


യോവേലുമായിരുന്നു യെഹീയേലിന്‍െറ പുത്ര 
ന്മാര്‍. യഹോവയുടെ ആലയത്തിലെ അമൂല്യ 
വസ്തുക്കളുടെ ചുമതല അവര്‍ക്കായിരുന്നു. 

മതെരഞ്ഞെടുക്കപ്പെട്ട മറ്റുഗോത്രങ്ങള്‍ ഇവ 
യായിരുന്നു: അമ്രാം, യിസ്ഹാര്‍, ഹെബ്രോന്‍, 
ഉസ്റീയേല്‍. 24ശെബൂവേലായിരുന്നു യഹോവ 
യുടെ ആലയത്തിലെ അമൂല്യവസ്തുക്കളുടെ 
ചുമതലയുള്ളനേതാവ്‌. ഗേര്‍ശോമിന്‍െറ പുത്ര 
നായിരുന്നു ശെബൂവേല്‍. ഗേര്‍ശോം മോശെ 
യുടെ പുത്രനും. ശെൈബൂവേലിനന്‍െെറെ ബന്ധുക്ക 
ള്‍ ഇവരാകുന്നു: എലീയേസെര്‍ മുതലുള്ള അ 
യാളുടെ ബന്ധുക്കള്‍: എലെയേസെരിനെെറ പൂ 
ത്രനായരെ ഹബ്യാവ്‌, രെഹബ്യാവിന്‍െറ പുത്ര 
നായ യെശയ്യാവ്‌, യെശയ്യാവിന്‍െറ പുത്രനായ 
യോരാം. യോരാമിന്‍െറെപുത്രനായ സിക്രി, സസി 
ക്രിയുടെപുത്രനായ ശെലോമീത്ത്‌. 2ആലയ 
ത്തിലേക്കുദാവീദ്‌ ശേഖരിച്ച എല്ലാ സാധനങ്ങ 
ളുടെയും ചുമതല ശെലോമീത്തിനായിരുന്നു. 

സൈന്യാധിപന്മാരും ആലയത്തിലേക്കു സാ 
ധനങ്ങള്‍ നല്‍കിയിരുന്നു. 27യുദ്ധത്തില്‍ കവര്‍ 
ന്നെടുത്ത വസ്തുക്കളില്‍ ചിലതായിരുന്നു അ 
വര്‍ നല്‍കിയിരുന്നത്‌. യഹോവയുടെ ആലയം 
പണിയുന്നതിനു പയോഗിക്കാനായിരുന്നു അ 
വര്‍ ആ സാധനങ്ങള്‍ നല്‍കിയത്‌. 2ഒദൈെവ 
പുരുഷനായ ശമൂവേല്‍; കീശിനന്‍െറെപുത്രനായ 
ശൌല്‍; നേരിന്‍െറപുത്രനായ അബ്നേര്‍; സെ 
രൂയയുടെ പുത്രനായ യോവാബ്‌ എന്നിവര്‍ 
നല്‍കിയ സാധനങ്ങളുടെചുമതലയും ശെലോ 
മീതിനും അയാളുടെ ബന്ധുക്കള്‍ക്കുമുണ്ടായിരു 
ന്നു. ജനങ്ങള്‍ യഹോവയ്ക്കു നല്‍കിയ എല്ലാ 
വിശുദ്ധവസ്തുക്കളും സൂക്ഷിക്കുന്ന ചുമതല 
ശെലോമിത്തും അയാളുടെ ബന്ധുക്കളും ഏറ്റെ 
ടുത്തു. 

29യിസ്ഹാര്‍ കുടുംബക്കാരനായിരുന്നു കെന 
ന്യാവ്‌. ആലയത്തിനുപുറത്തെ ജോലികളായി 
രുന്നു കെനന്യാവിനും പുത്രന്മാര്‍ക്കും. അവര്‍ 
യിസ്രായേലില്‍ വ്യത്യസ്തസ്ഥലങ്ങളില്‍ നീതി 
പാലകരായും ന്യായാധിപന്മാരായും പ്രവര്‍ 
ത്തിച്ചു. 74ഹെബ്രോന്‍കുടുംബക്കാരനായിരുന്നു 
ഹശബ്യാ. ഹശബ്യായും അയാളുടെ ബന്ധുക്ക 
ളും യോര്‍ദ്ദാ൯നദിക്കു പടിഞ്ഞാറുവശം യിസ്ധ്രാ 
യേലില്‍ ദൈവത്തിന്‍െറ എല്ലാ ജോലികളുടെ 
യും രാജാവിന്‍െറ കാര്യങ്ങളുടെയും ചുമതല 
വഹിച്ചു. ഹശബ്യാവിനന്‍െറ സംഘത്തില്‍ കരു 
ത്തരായ ആയിരത്തിയെഴുന്നുറുപേര്‍ ഉണ്ടായി 
രുന്നു, 33ഹെബ്രോന്‍കുടുംബചരിത്രമനുസരിച്ച്‌ 
യെരീയാവ്‌ ആയിരുന്നു അവരുടെനേതാവ്‌. ദാ 
വീദിന്‍െറ നാല്പതു വര്‍ഷത്തെ ഭരണകാലത്ത്‌ 
കുടുംബചരിത്രങ്ങളില്‍ പരതികരുത്തരും ഭരണ 
കാര്യങ്ങള്‍ക്ക്‌ സമര്‍ത്ഥരുമായവരെ കണ്ടുപിടി 
ക്കാന്‍ അദ്ദേഹം തന്‍െറ ഭൂൃത്യരോടാവശ്യപ്പെടു. 
ഗിലെയാദിലെ യാസേരില്‍വസിക്കുന്ന ഹെ 
ബ്രോന്‍കുടുംബത്തില്‍ അത്തരത്തില്‍പ്പെട്ട ചി 
ലരെകണ്ടെത്തി. ദ്കരൂത്തരും കുടുംബനാഥന്മാ 
രുമായ 27,00ബന്ധുക്കള്‍ യെരീയാവിനുണ്ടായി 
രുന്നു. രൂബേന്‍, ഗാദ്‌, മനശ്ശേയുടെപകുതി എ 
ന്നീഗോത്രക്കാരെ നയിക്കുന്നതിനും യഹോവ 
യൂടെ ജോലികളും രാജാവിന്‍െറ കാര്യങ്ങളും 
നിര്‍വഹിക്കന്നതിനും ദാവീദ്‌ ആ രണ്ടായിരത്തി 
എഴുന്നുറുപേരെ ചുമതലപ്പെടുത്തി. 















































സൈന്യവിഭാഗങ്ങള്‍ 
77 രാജാവിന്‍റെ സൈന്യത്തിലുണ്ടായിരു 
ന്ന യിസ്രായേലുകാരുടെ പട്ടികയാ 


1 ദിനവൃത്താന്തം 26:23-27:12 


ണിത്‌. ഓരോസംഘത്തിനും എല്ലാവര്‍ഷവും 
ഒരു മാസംവീതമായിരുന്നു ജോലി. കുടുംബത്ത 
ലവന്മാരും സഹസ്രാധിപന്മാരും ശതാധിപ 
ന്മാരും നീതിപാലകരും രാജാവിനെ സേവിച്ച 
വരിലുണ്ട്‌. ഓരോസൈനികസംഘത്തിലും 
24,000 പേരുണ്ടായിരുന്നു. 

2ഒന്നാംമാസത്തില്‍ ഒന്നാം സംഘത്തിന്‍െറ 
ചുമതല യാശോബെയാമിനായിരുന്നു. സബ്ദീ 
യേലിനന്‍െെറ പുത്രനായിരുന്നു യാശോബെയാം. 
യാശോബെയാമിന്‍െറ സംഘത്തില്‍ 24,000 പേ 
രുണ്ടായിരുന്നു. 3പേരെസ്റ്റിന്‍െറെ പി൯ഗാമിക 
ളില്‍ഒരാളായിരുന്നു യാശോബെയാം. ഒന്നാം മാ 
സത്തില്‍ എല്ലാസൈനികോദ്യോഗസ്ഥന്മാരു 
ടെയും നേതാവായിരുന്നു യാശോബെയാം. 

ദ്രണ്ടാംമാസത്തില്‍ ദോദായി ആയിരുന്നു സേ 
നാനായകന്‍. അഹോഹക്കാരനായ ദോദായി 
യുടെസംഘത്തില്‍ 24000പേരുണ്ടായിരുന്നു. മി 
ക്ലോത്ത്‌ ആയിരുന്നു അവന്‍െറ സംഘത്തിന്‍െറ 
നായകന്‍. 

ടബെനായാവ്‌ ആയിരുന്നുമൂന്നാമത്തെ സൈ 
ന്യാധിപന്‍. മൂന്നാംമാസത്തേക്കുള്ള സേനാധി 
പനായിരുന്നു ബെനായാവ്‌. മുഖ്യപുരോഹിത 
നായ യെഹോയാദയുടെപുത്രനായിരുന്നു ബെ 
നായാവ്‌. ബെനായാവിനന്‍െറെ സംഘത്തില്‍ 
24000പേരുണ്ടായിരുന്നു. മുപ്പതു വീരന്മാരിലു 
ളള ധൈര്യശാലിയായ പടയാളിതന്നെയാണ്‌ 
ഈ ബെനായാവും. ബെനായാവ്‌ അവരുടെ 
നായകനായിരുന്നു. ബെനായാവിന്‍െറ പുത്ര 
നായ അമ്മീസാബാദിനായിരുന്നു ബെനായാ 
വിന്‍റെ സംഘത്തിന്‍െറ ചുമതല. 

7"അസാഹേലായിരുന്നു നാലാം സൈന്യാധി 
പൻ. നാലാംമാസത്തെ സൈന്യാധിപനായി 
രുന്നു അസാഹേല്‍. യോവാബിനന്‍െറെ സഹോദ 
രനായിരുന്നു അസാഹേല്‍. പിന്നീട്‌ അസാഹേ 
ലിന്‍െറ പുത്രനായ സെബദ്യാ അയാളുടെ 
സൈന്യാധിപസ്ഥാനം ഏറ്റെടുത്തു. അസാഹേ 
ലിന്‍െറെ സംഘത്തില്‍ 24,000 പേരുണ്ടായിരുന്നു. 

ശംഹൂത്ത്‌ ആയിരുന്നു അഞ്ചാംസൈ ന്യാധി 
പൻ. അഞ്ചാംമാസത്തെ സൈന്യാധിപനായി 
രുന്നു ശംഹൂത്ത്‌. സെൈരഹിനന്‍െറ കുടുംബക്കാര 
നായിരുന്നു അയാള്‍. ശംഹൂത്തിനന്‍െറെ സംഘ 
ത്തില്‍ 24,000 പേരുണ്ടായിരുന്നു. 

ഈരാ ആയിരുന്നു ആറാം സൈന്യാധി പന്‍. 
ആറാംമാസത്തേക്കുള്ള സൈന്യാധിപനായി 
രുന്നു ഈരാ. ഇക്കേശിന്‍െറ പുത്രനായിരുന്നു 
ഈരാ. തെക്കോവക്കാരനായിരുന്നു ഇക്കേശ്‌. ഈ 
രായുടെ സംഘത്തില്‍ 24000 പേരുണ്ടായിരുന്നു. 

10 ഹേലെസായിരുന്നുഏഴാംസൈന്യാധിപന്‍. 
ഏഴാം മാസത്തെ സൈന്യാധിപനായിരുന്നു 
ഹേലെസ്‌. പെലോന്യക്കാരില്‍ നിന്നുള്ള എഫ്ര 
യീമിന്‍െറ പി൯ഗാമിയായിരുന്നു അയാള്‍. ഹേ 
ലെസിനന്‍െറെ സംഘത്തില്‍ 24,000 പേരുണ്ടായി 
രുന്നു. 

1സിബ്െഖായ്‌ ആയിരുന്നു എട്ടാം സൈന്യാ 
ധിപന്‍. എട്ടാംമാസത്തെ സൈന്യാധിപനായി 
രുന്നു സിബ്ബെഖായി. ഹൂശാക്കാരനായിരുന്നു 
സിബ്ബെഖായി. സെരഹിന്‍റെറ കുടുംബക്കാരനാ 
യിരുന്നു സിബ്ബെഖായി. സിബ്ബെഖായിയുടെ 
സംഘത്തില്‍ 24,000 പേരുണ്ടായിരുന്നു. 

2അബീയേസെര്‍ ആയിരുന്നു ഒന്‍പതാം 
സൈന്യാധിപന്‍. ഒ൯പതാംമാസത്തെ സൈ. 
ന്യാധിപനായിരുന്നു അബീയേസെര്‍. അനാ 
ഥോഥ്‌ പട്ടണക്കാരനായിരുന്നു അബീയേസെര്‍. 
ബെന്യാമീന്‍ ഗോത്രക്കാരനായിരുന്നു അബീയേ 























1 ദിനവൃത്താന്തം 27:13-28:3 


സെര്‍. അബീയേസെരിന്‍൯ന്‍െറെ സംഘത്തില്‍ 
24,000 പേരുണ്ടായിരുന്നു. 

13മഹരായിആയിരുന്നു പത്താംസൈന്യാധി 
പന്‍. പത്താംമാസത്തെ സൈന്യാധിപനായിരു 
ന്നു മഹരായി. നെതോഫാക്കാരനായിരുന്നു മഹ 
രായി. സര്‍ഹ്വരിന്‍െറ കുടുംബക്കാരനായിരുന്നു 
അയാള്‍. മഹരായിയുടെ സംഘത്തില്‍ 24,000 
പേരുണ്ടായിരുന്നു. 

14ബെനായാവ്‌ ആയിരുന്നു പതിനൊന്നാം 
സൈന്യാധിപന്‍. പതിനൊന്നാം മാസത്തിലെ 
സൈന്യാധിപനായിരുന്നു ബെനായാവ്‌. പിരാ 
ഥോന്‍കാരനായിരുന്നു ബെനായാവ്‌. എഫ്രയീം 
ഗോത്രക്കാരനായിരുന്നു ബെനായാവ്‌. ബെനാ 
യാവിന്‍െറ ഗോത്രത്തില്‍ 24000 പേരുണ്ടായി 
രുന്നു. 3ഹെല്‍ദായി ആയിരുന്നു പന്ത്രണ്ടാം 
സൈന്യാധിപന്‍. പന്ത്രണ്ടാം മാസത്തെ സൈ 
ന്യാധിപനായിരുന്നു ഹെല്‍ദായി. നെതോഫ 
ക്കാരനായിരുന്നു അയാള്‍. ഒത്നിയേലിനന്‍െറ കു 
ടുംബക്കാരനും. ഹെല്‍ദായിയുടെ സംഘത്തില്‍ 
24,000 പേരുണ്ടായിരുന്നു. 


ഗോത്രത്തലവന്മാര്‍ 
16യിസ്രായേലിലെ ഗോത്രത്തലവന്മാര്‍ ഇവ 


438 


ങ്ങളിലെയും വയലുകളിലെയും ഗോപുരങ്ങളി 
ലെയും കലവറകളുടെ ചുമതല ഉസ്സീയാവി 
ന്‍െറ പുത്രനായ യെഹോനാഥാനായിരുന്നു. 

2വേയല്‍പ്പൂണിക്കാരുടെ ചുമതല കെലൂബി 
നന്‍െറപുത്രനായ എസ്രിക്കായിരുന്നു. 2?മുന്തിരി 
ത്തോപ്പുകളുടെചുമതല രാമാക്കാരനായ ശീമെ 
യിക്കായിരുന്നു. മുന്തിരിത്തോപ്പുകളില്‍ നിന്നു 
ള്ള വീഞ്ഞിന്‍െറ കലവറക്കാര൯ന്‍ ശിഫ്മ്ൃക്കാര 
നായ സബ്ദിയായിരുന്നു. 2ഒലീവുമരങ്ങളുടെ 
യും പടിഞ്ഞാറെ താഴ്വരയിലെ കാടുത്തിമര 
ങ്ങളുടെയും ചുമതല ഗാദേരുകാരനായ ബാല്‍ 
ഹാനാനായിരുന്നു. ഒലീവെണ്ണയുടെ കലവറ 
കള്‍ സൂക്ഷിച്ചിരുന്നത്‌ യോവാശും. 

23ശാരോനു ചുറ്റിലുമുള്ള കന്നുകാലികളുടെ 
ചുമതല ശാരോന്യനായ ശിത്രായിക്കായിരുന്നു. 
താഴ്വരകളിലെ കന്നുകാലികളുടെ ചുമതല അ 
ദായിയുടെ പുത്രനായ ശാഫാത്തിനായിരുന്നു. 
യിശ്മായേല്യനായ ഓബീലിനായിരുന്നു ഒ 
ടുകങ്ങളുടെ ചുമതല. മേരോനോത്യനായ യെ 
ഹ്ദെയാവിനായിരുന്നു കഴുതകളുടെ ചുമതല. 
31ഹഗ്രീയനായ യാസീസിനായിരുന്നു ആടുക 
ളുടെ ചുമതല. 

ഇവരൊക്കെയായിരുന്നു ദാവീദുരാജാവി 











രാകുന്നു: 

രൂബേന്‍: സിക്രിയുടെപുത്രനായ എലീയേ 
സെര്‍. ശിമെയോന്‍: മയഖയുടെപുത്രനായ ശെ 
ഫത്യാവ്‌.17ലേവി: കെമൂവേലിന്‍െറ പുത്രനായ 
ഹശബ്്യാവ്‌. അഹരോന്‍: സാദോക്‌॥യെഹൂദാ: 
ദാവീദിന്റെ സഹോദരന്മാരിലൊരുവനായിരു 
ന്ന എലീഹൂ. യിസ്റ്റാഖാര്‍: മീഖായേലിന്‍െറ 
പുത്രനായഒമ്രി.9സെബൂലൂന്‍: ഒബെദ്യാവിന്‍െറ 
പുത്രനായ യിശ്മയ്യാവ്‌. നഫ്താലി: അസ്രിയേ 
ലിനന്‍െറെപുത്രനായ യെരീമോത്ത്‌. 22എഫ്ഥരയീം: 
അസസ്യാവിന്‍െറപുത്രനായ ഹോശേയാ. പടി 
ഞ്ഞാറെ മനശ്ശെ: പെദായാവിനന്‍െറ പുത്രനായ 
യോവേല്‍. കിഴക്കെ മനശ്ശെ: സെഖര്യാവിന്‍െറ 
പുത്രനായ യിദ്ദോ. ബെന്യാമീന്‍: അബ്നേരി 
നെറെപുത്രനായ യാസീയേല്‍. മദന്‍: യെരോ 
ഹാമിന്റെ പുത്രനായ അസരെയേല്‍. 

ഇവരായിരുന്നു യിസ്രായേല്‍ ഗോത്രത്തലവ 
ന്മാര്‍. 





ദാവീദ്‌ യിസ്രായേലുകാരുടെ 
എണ്ണമെടുക്കുന്നു 

യിസ്രായേലുകാരുടെ എണ്ണമെടുക്കാ൯ന്‍ ദാ 
വീദ്തീരുമാനിച്ചു. യിസ്രായേല്‍ജനതയെ ആ 
കാശത്തെ നക്ഷത്രങ്ങള്‍പോലെ പെരുപ്പിക്കുമെ 
ന്നുള്ള ദൈവത്തിന്‍െറവാക്കുമൂലം അവിടെ ധാ 
രാളം ജനങ്ങളുണ്ടായിരുന്നു. അതിനാല്‍ ഇരുപ 
തുവയസ്സും അതിലധികവും പ്രായമുള്ളവരുടെ 
കണക്കേ ദാവീദ്എടുത്തുള്ളൂ. 2 സെരൂയയുടെ 
പുത്രനായയോവാബ്‌ ജനങ്ങളുടെ കണക്കെടു 
ക്കാന്‍തുടങ്ങിയെങ്കിലും അയാളതു പൂര്‍ത്തീക 
രിച്ചില്ല.. ദൈവം യിസ്രായേല്‍ജനതയോടു കോ 
പിച്ചു. അതിനാലാണ്‌ '“'ദാവീദുരാജാവിന്‍െറ 
ചരിത്രം” എന്നപുസ്തകത്തില്‍ ജനങ്ങളുടെ എ 
ണ്ണം ചേര്‍ക്കാത്തത്‌. 











രാജാവിന്‍െറ വിചാരിപ്പുകാര്‍ 
മടരാജാവിന്‍റെറ വസ്തുവകകളുടെ ചുമതല 
ക്കാരുടെ പട്ടിക: 
അദീയേലിന്‍െറ പുത്രനായ അസ്മാവെത്ത്‌ 
ആയിരുന്നു രാജാവിന്‍െറ കലവറകളുടെ ചുമ 
തലക്കാര൯. ചെറിയ പട്ടണങ്ങളിലെയും ഗ്രാമ 


ന്‍െറ വസ്തുവകകളുടെ ചുമതലക്കാര്‍ ആയ 
നേതാക്കള്‍. 

32യോനാഥാന്‍ ഒരു ബുദ്ധിമാനായമന്ത്രിയും 
പകര്‍ത്തിയെഴുത്തുകാരനുമായിരുന്നു. ദാവീദി 
ന്‍െറ പിതൃസഹോദരനായിരുന്നു യോനാഥാന്‍. 
ഹഖ്മോനിയുടെ പുത്രനായ യെഹീയേലായി 
രുന്നു രാജകുമാരന്മാരെ പരിപാലിച്ചിരുന്നത്‌. 
33അഹീഫോഫെലായിരുന്നു രാജാവിന്‍െറ ഉപ 
ദേഷ്ടാവ്‌. ഹൂശായിരാജാവിന്‍െറ തോഴനായി 
രുന്നു. അര്‍ഖ്യനായിരുന്നു ഹൂശായി. 34യെഹോ 
യാദയും അബ്യാഥാരും പിന്നീട്‌ അഹീഥോ 
ഫെലില്‍നിന്നും രാജാവിന്‍െറ ഉപദേശകസ്ഥാ 
നംഏറ്റെടുത്തു. ബെനായാവിന്‍െറ പുത്രനായി 
രുന്നു യെഹോയാദാ. യോവാബായിരുന്നു രാ 
ജാവിന്‍൯ന്‍െറെ സൈന്യാധിപന്‍. 





ദാവീദും ആലയവും 

യിസ്രായേൽജനതയുടെ മുഴുവന്‍ നേതാ 
2 ക്കളെയും ദാവീദ്വിളിച്ചുകൂട്ടി. ആ 
നേതാക്കളോടെല്ലാം യെരുശലേമിലേക്കുവരാ൯ 
ദാവീദ്കല്ലിച്ചു.ഗോത്രത്തലവന്മാര്‍, രാജാവി 
നെ സേവിക്കുന്ന സൈനൃത്തിന്‍െറെനായകര്‍, 
ശതാധിപര്‍, സഹനസ്ധരാധിപര്‍, രാജാവിന്‍െറ 
യും പുത്രന്മാരുടെയും വസ്തുവകകളും കാലി 
കളെയും സൂക്ഷിക്കുന്നഉദ്യോഗസ്ഥര്‍, രാജാവി 
ന്‍െറ പ്രധാന ഉദ്യോഗസ്ഥര്‍, കരുത്തരായവീര 
ന്മാര്‍,ധൈര്യവാന്മാരായഭടന്മാര്‍എന്നിവരെയാ- 
ക്കെ രാജാവ്‌ വിളിച്ചു. 








ദാവീദുരാജാവ്‌ എഴുന്നേറ്റുനിന്നു പറഞ്ഞു, 
“എന്‍െറ സഹോദരന്മാരേ, എന്‍െറജനങ്ങളേ, 
നിങ്ങള്‍ എന്നെ ശ്രവിച്ചാലും, യഹോവയുടെ 
സാക്ഷ്യപെട്ടകം സൂക്ഷിക്കാന്‍ ഒരിടം പണിയ 
മെന്ന്‌എനന്‍െറമനസ്സ്‌ ആഗ്രഹിക്കുന്നു. ദൈവത്തി 
ന്‍െറ പാദപീഠമായി ഒരു സ്ഥലം പണിയാനാ 
ണ്‌ എന്‍െറെആഗ്രഹം.ദൈവത്തിനൊരാലയം പ 
ണിയുന്നതിന്‌ ഞാന്‍ പരിപാടിയിടുകയും ചെ 
യ്തു. 3എന്നാല്‍ ദൈവം എന്നോടു പറഞ്ഞു, 
“എന്‍െറനാമത്തില്‍ നീ ഒരു ആലയം നിര്‍മ്മിക്ക 


439 


രുത്‌. നീ ഒരുഭടനും അനേകംപേരെ കൊന്നിട്ടു 
ഒളവനുമാകയാല്‍ അതുചെയ്യരുത്‌.” 
“യിസ്രായേലിലെ പന്ത്രണ്ടു ഗോത്രങ്ങളെ 
യുംനയിക്കാ൯ന്‍ യിസ്രായേലിന്‍റെ ദൈവമാകു 
ന്നയഹോവ യെഹൂദഗോത്രത്തെ തെരഞ്ഞെടു 
ത്തു. പിന്നെ, ആ ഗോത്രത്തില്‍നിന്നും യഹോവ 
എനന്‍െറപിതാവിനന്‍െറ കുടുംബത്തെ തെരഞ്ഞെ 
ടുത്തു. ആ കുടുംബത്തില്‍നിന്നും ദൈവം എ 
ന്നെ എന്നെന്നേക്കും യിസ്രായേല്‍രാജാവായും 
തെരഞ്ഞെടുത്തു! എന്നെ യിസ്രായേലിന്‍െറ രാ 
ജാവാക്കാ൯ന്‍ ദൈവംആഗ്രഹിച്ചു! യഹോവ എ 
നിക്ക്‌ ധാരാളം പൂത്രന്മാരെനല്‍കി. ആ പുത്രന്മാ 
രില്‍നിന്ന്‌ ശലോമോനെ യിസന്ധായേലിന്‍െറ 
പുതിയ രാജാവായിരിക്കാനും യഹോവ തെര 
ഞ്ഞെടുത്തു. എന്നാല്‍ യഥാര്‍ത്ഥത്തില്‍ യിസ്ധ്രാ 
യേല്‍ യഹോവയുടെ രാജ്യമാകുന്നു. യഹോവ 
എന്നോടു പറഞ്ഞു, 'ദാവീദേ, നിന്‍െറ പുത്രനാ 
യ ശലോമോന്‍ എന്‍റെ ആലയവും അതിന്‍െറ 
മുറ്റങ്ങളും പണിയും. എന്തുകൊണ്ടെന്നാല്‍ ശ 
ലോമോനെ ഞാനെനന്‍െറപുത്രനായി തെരഞ്ഞ 
ടുത്തു. ഞാനവനന്‍െറ പിതാവായിരിക്കുകയും 
ചെയ്യും..ശലോമോന്‍ ഇപ്പോള്‍ എന്‍െറ നിയമ 
ങ്ങളും കല്പനകളും അനുസരിക്കുന്നു. എന്‍െറ 
നിയമങ്ങള്‍ അവന്‍ എന്നും അനുസരിച്ചാല്‍ 
ശലോമോന്‍െറ രാജ്യത്തെ ഞാന്‍ നിത്യമായി 
ശക്തമാക്കും!” 
ദോവീദുപറഞ്ഞു, “ഇപ്പോള്‍മുഴുവ൯ യിസ്രാ 
യേലിന്‍െറയും ദൈവത്തിന്‍റെയും മുമ്പില്‍ 
ഞാന്‍ നിങ്ങളോടിക്കാര്യങ്ങള്‍ പറയുന്നു: നിങ്ങ 
ളുടെദൈവമാകുന്ന യഹോവയുടെ എല്ലാ കല്പ 
നകളുംഅനുസരിക്കാന്‍൯ ശ്രദ്ധിക്കുക! അപ്പോള്‍ 
ഈ നല്ലഭൂമി കൈവശം വയ്ക്കാന്‍ നിങ്ങള്‍ക്കു 
കഴിയും. ഇത്നിങ്ങളുടെ പിന്‍ഗാമികള്‍ക്ക്‌ എ 
ന്നെന്നേക്കും കൈമാറാനും നിങ്ങള്‍ക്കു കഴിയും. 
9“മകനേ,ശലോമോനേ, നീ നിന്‍െറ പിതാവി 
ന്‍െറ ദൈവത്തെ അറിയുക. ശുദ്ധമായൊരു 
മനസ്സോടെ ദൈവത്തെ സേവിക്കുക. ദൈവ 
ത്തെസേവിക്കുന്നതില്‍ നിന്‍െറ മനസ്സ്‌ സന്തോ 
ഷിക്കുക. എന്തുകൊണ്ടെന്നാല്‍ ഓരോരുത്തരു 
ടെയും മനസ്സിലെന്താണുള്ളതെന്ന്‌ യഹോവ 
അറിയുന്നു. നിന്‍െറ ചിന്തകളെല്ലാം യഹോവ 
മനസ്സിലാക്കുന്നു. നീ ഒരു സഹായത്തിന്‌ യ 
ഹോവയെസമീപിച്ചാല്‍ നിനക്കൊരുത്തരം കി 
ട്ടും പക്ഷേ, നീ യഹോവയില്‍നിന്നും അകന്നാ 
ല്‍അവന്‍ നിന്നെ എന്നെന്നേക്കുമായി ഉപേക്ഷി 
ക്കും.14അവനന്‍െറ വിശുദ്ധസ്ഥലമായ ആലയം 
പണിയാന്‍ ശലോമോന്‍ യഹോവ നിന്നെയാ 
ണ്‌ തെരഞ്ഞെടുത്തിക്കുന്നതെന്നറിയുക. ഉറ 
പ്പോടെ ആ ജോലിപൂര്‍ത്തീകരിക്കുക.” 
അനന്തരം ദാവീദ്‌ തന്‍െറപുത്രനായ ശലോ 
മോന്‍ ആലയം പണിയുന്നതിനുള്ള രൂപരേഖ 
കള്‍ നല്‍കി. ആലയത്തിനു ചുറ്റുമുള്ള മുഖമ 
ണ്ഡപം, കെട്ടിടങ്ങള്‍, കലവറകള്‍, മുകളില 
ത്തെമുറികള്‍, അകത്തെമുറികള്‍, കൃപാസന 
ത്തിനുവേണ്ടിയുള്ളസ്ഥലം എന്നിവയെല്ലാം ആ 
രൂപരേഖയിലുണ്ടായിരുന്നു. ആലയത്തിന്‍െറ 
എല്ലാ ഭാഗത്തിന്‍െറയും രൂപരേഖ ദാവീദിനു 
ണ്ടായിരുന്നു. ആരൂപരേഖകളെല്പാം ദാവീദ്‌ ശ 
ലോമോനൂനല്‍കി. യഹോവയുടെ ആലയത്തി 
നുചുറ്റുമുള്ള തിരുമുറ്റത്തിന്‍െറയും ചുറ്റുമുള്ള 
മുറികളുടെയും രൂപരേഖ ദാവീദ്‌ അയാള്‍ക്കു 
നല്‍കി. ആലയത്തിലെ കലവറയുടെയും ആ 
ലയത്തിലെ വിശുദ്ധവസ്തുക്കള്‍ വച്ചിരുന്ന ക 
ലവറയുടെയും രൂപരേഖ ദാവീദ്‌ അയാള്‍ക്കു 























1 ദിനവൃത്താന്തം 28:4-29:2 


നല്‍കി. 3പുരോഹിതരുടെയും ലേവ്യരുടെയും 
സംഘങ്ങളെപ്ഛറ്റിയും ദാവീദ്‌ ശലോമോനോടു 
പറഞ്ഞു. യഹോവയുടെ ആലയത്തില്‍ ശുശ്രൂ 
ഷ നടത്തുന്നതിനന്‍െറ മുഴുവന്‍ ജോലികളെ 
റ്റിയും ആലയത്തിലെ ശുശ്രൂഷയ്ക്കുപയോഗ 
ക്കേണ്ടസാധനങ്ങളെപ്പറ്റിയും ദാവീദ്‌ ശലോമോ 
നോടുപറഞ്ഞു. 4ആലയത്തിലുപയോഗിക്കേ 
ണ്ട സാധനങ്ങള്‍ ഉണ്ടാക്കാന്‍ എത്രമാത്രം സ്വര്‍ 
ഇുവുംവെള്ളിയും ഉപയോഗിക്കണമെന്നതും ദാ 
വീദ്‌ ശലോമോനോടുപറഞ്ഞു. 1സ്വര്‍ണ്ണ വിള 
ക്കുകളുടെയും വിളക്കുകാലുകളുടെയും വെള്ളി 
വിളക്കുകളുടെയും വിളക്കുകാലുകളുടെയും രൂ 
പരേഖകളുമുണ്ടായിരുന്നു. ഓരോ വിളക്കുകാലു 
കളും അവയുടെവിളക്കുകളും നിര്‍മ്മിക്കാന്‍ എ 
ത്രസ ര്‍ണ്ണവും വെള്ളിയും ഉപയോഗിക്കണമെ 
ന്നും ദാവീദ്‌ ശലോമോനോടു പറഞ്ഞു. ഓരോ 
സ്ഥലങ്ങളിലും വേണ്ട വ്ൃത്യസ്തവിളക്കുകാലു 
കളാണുപയോഗിച്ചത്‌. 16വിശുദ്ധ ge വയ്‌ 
ക്കുന്നതിന്‌ ഓരോമേശയ്ക്കും ഉപയോഗിക്കേണ്ട 
സ്വര്‍ണ്ണം എത്രയെന്നും ദാവീദു പറഞ്ഞു. വെ 
ള്ളി മേശകള്‍ക്ക്‌ എത്രവെള്ളി ഉപയോഗിക്കണ 
മെന്നും ദാവീദു,പറഞ്ഞു. 17മുള്‍ക്കരണ്ടികള്‍, ത 
ളികകള്‍, പാനപാത്രങ്ങള്‍ എന്നിവയുണ്ടാക്കാ 
൯ ശുദ്ധമായസ്വ്വര്‍ണ്ണം എത്രവേണമെന്നും ദാവീ 
ദുപറഞ്ഞു. ഓരോ സ്വര്‍ബണ്ണപ്പാത്രമുണ്ടാക്കാനു 
ള്ള സ്വര്‍ണ്ണത്തിന്‍റെ അളവും ഒരോ വെള്ളിപ്പാ 
ത്രമുണ്ടാക്കാനുള്ള വെള്ളിയുടെ അളവും ദാവീ 
ദുപറഞ്ഞു. 1ധൂപയാഗപീഠത്തിന്‌ ശുദ്ധീകരി 
ച്ച സ്വര്‍ണ്ണം എത്ര ഉപയോഗിക്കണമെന്നും ദാ 
വീദുപറഞ്ഞു. യഹോവയുടെ കരാറിന്‍െറ പെ 
ടുകത്തിന്മേലേക്കു ചിറകുകള്‍ വിരിച്ച കെരുബു 
മാലാഖകള്‍ സഹിതം ദൈവത്തിന്‍െറ രഥവും 
കൃപാസനത്തിനുള്ള രൂപരേഖയും ദാവീദ്‌, ശ 
ലോമോനു നല്‍കി. സ്വര്‍ണ്ണം കൊണ്ടായിരുന്നു 
കെരുബുമാലാഖകളെ ഉണ്ടാക്കിയിരുന്നത്‌. 
ദാവീദുപറഞ്ഞു, “ദൈവത്തിന്‍െറ സഹായ 
ത്തോടെ എഴുതിയതാണ്‌ ഈ രൂപരേഖകകളെ 
ല്ലാം. രൂപരേഖകളിലെ എല്ലാക്കാര്യങ്ങളും മന 
സ്റ്റിലാക്കാന്‍ യഹോവഎന്നെസഹായിച്ചു.” 
2ദാവീദ്‌ തന്‍െറപുത്രനായ ശലോമോനോടു 
തുടര്‍ന്നു പറഞ്ഞു, “ശക്തനും ധീരനുമായി ഈ 
ജോലിപൂര്‍ത്തീകരിക്കുക. യഹോവയായ ദൈ 
വം,എനന്‍െറദൈവം നിന്നോടൊപ്പമുള്ളതിനാല്‍ 
ഭയടൈേണ്ട. എല്ലാജോലികളും തീരുംവരെ അ 
വന്‍ നിന്നെസഹായിക്കും. അവന്‍ നിന്നെ കൈ 
വെടിയില്ല. നീ യഹോവയുടെആലയം പണി 
യും. ദൈവത്തിന്‍െറ ആലയത്തിലെ എല്ലാജോ 
ലികള്‍ക്കും പുരോഹിതരുടെയും ലേവ്യരുടെ 
യുംസംഘങ്ങള്‍ സന്നദ്ധരാണ്‌. എല്ലാ സമര്‍ത്ഥ 
രായപണിക്കാരും നിന്നെ സഹായിക്കാന്‍ തയ്യാ 
റാണ്‌. ഉദ്യോഗസ്ഥന്മാരുംജനങ്ങളും നീ കൊടു 
ക്കുന്ന എല്ലാകല്ലനകളും അനുസരിക്കും.” 



































ആലയ നിര്‍മ്മിതിക്കുള്ള സമ്മാനങ്ങള്‍ 

റു ദാവീദുരാജാവ്‌ അവിടെ ഒത്തുകൂടിയിരു 

ന്ന മുഴുവന്‍ യിസ്രായേലുകാരോടും പറ 
ഞ്ഞു, “ദൈവം എന്‍െറപുത്രനായ ശലോമോ 
നെതെരഞ്ഞെടുത്തു. ശലോമോന്‍ ചെറുപ്പമാ 
ണ്‌. ഈ ജോലിക്കാവശ്യമായ എല്ലാക്കാര്യങ്ങളും 
അവനുനിശ്ചയമില്ല. എന്നാല്‍ ഈ ജോലി വള 
രെപ്രധാനമാണ്‌. ഈ വസതിമനുഷ്യനുള്ളതല്. 
യഹോവയായ ദൈവത്തിനുള്ളതാണ്‌. 2എന്‍െറ 
ദൈവത്തിന്‍െറ ആലയം പണിയാനുള്ള സാമ 
ഗ്രികള്‍ തയ്യാറാക്കാന്‍ ഞാനെന്‍റെ കഴിവിനന്‍െറ 











1 ദിനവൃത്താന്തം 29:3-21 


പരമാവധി ശ്രമിച്ചിട്ടുണ്ട്‌. സ്വര്‍ണ്ണത്തിലുണ്ടാ 
ക്കേണ്ട സാധനങ്ങള്‍ക്കുവേണ്ട സ്വര്‍ണ്ണം ഞാന്‍ 
ശേഖരിച്ചിട്ടുണ്ട. വെള്ളിയിലുണ്ടാക്കേണ്ട സാ 
ധനങ്ങള്‍ക്കുവേണ്ട വെള്ളി ഞാന്‍ ശേഖരിച്ചിട്ടു 
ണ്ട്‌.ഓട്ടുസാധനങ്ങള്‍ ഉണ്ടാക്കാനുള്ള ഓടു, ഞാ 
൯ ശേഖരിച്ചിട്ടുണ്ട്‌. ഇരുമ്പുസാധനങ്ങള്‍ക്കുള്ള 
ഇരുമ്പു ഞാന്‍ ശേഖരിച്ചിട്ടുണ്ട്‌. തടിസാമാന 
ങ്ങള്‍ക്കുള്ള തടി ഞാന്‍ ശേഖരിച്ചിട്ടുണ്ട്‌. ചട്ടങ്ങ 
ളില്‍ വയ്ക്കാനുള്ള ഗോമേദകക്കല്ലുകള്‍, അല 
ങ്കാരക്കല്ലുകള്‍, വ്ൃത്യസ്ത നിറങ്ങളിലുള്ള അ 
നേകം വിലപിടിച്ച കല്ലുകള്‍ വെള്ള അലങ്കാര 
ക്കല്ലുകള്‍ എന്നിവയെല്ലാം ഞാന്‍ ശേഖരിച്ചി 
ട്ടുണ്ട്‌. യഹോവയുടെ ആലയം പണിയാന്‍ ഇ 
ത്തരത്തിലുള്ള അനേകം സാധനങ്ങള്‍ ഞാന്‍ 
ശേഖരിച്ചിട്ടുണ്ട്‌. 3എന്‍െറെദൈവത്തിനന്‍െറ ആല 
യംപണിയാന്‍ സ്വര്‍ണ്ണവുംവെള്ളിയുംകൊണ്ടു 
ഒളസാധനങ്ങളുടെ ഒരു സമ്മാനം ഞാന്‍ നല്‍ 
കുന്നു. എന്‍്റെദെവത്തിന്‍െറെ ആലയം നിര്‍മ്മി 
ക്കപ്പെടണമെന്നുള്ളതു കൊണ്ടാണ്‌ ഞാനിതു 
ചെയ്യുന്നത്‌. ഈ വിശുദ്ധആലയം പണിയാന്‍ 
ഈ സാധനങ്ങളെല്ലാം ഞാ൯നല്‍കുന്നു. ഓഫീ 
റില്‍നിന്നുള്ള മൂവായിരംതാലന്ത്‌ ശുദ്ധസ്വര്‍ണ്ണം 
ഞാന്‍ ശേഖരിച്ചിട്ടുണ്ട്‌. ഏഴായിരംതാലന്തു ശു 
ദ്ധീകരിച്ചവെള്ളി ഞാന്‍ ശേഖരിച്ചിട്ടുണ്ട. ആ 
ലയത്തിലെ ഭിത്തികള്‍ പൊതിയാനുള്ളതാണ്‌ 
വെള്ളി. സ്വര്‍ണ്ണവും വെള്ളിയും കൊണ്ടുള്ള 
വസ്തുക്കളുണ്ടാക്കാനുള്ള സ്വര്‍ണ്ണവും വെള്ളി 
യും ഞാന്‍ ശേഖരിച്ചിട്ടുണ്ട. ആലയത്തിലേക്കു 
ള്ള എല്ലാത്തരം സാധനങ്ങളും വിദഗ്ധപണി 
ക്കാര്‍ക്കുണ്ടാക്കാനാണ്‌ ഞാന്‍ സ്വര്‍ണ്ണവും വെ 


























440 


നിന്‍േറതാകുന്നു! എല്ലാറ്റിന്‍െറയും തലവനും 
ഭരണാധിപനും നീയാകുന്നു. 

ധനവും ബഹുമതിയും നിന്നില്‍ നിന്നാകു 
ന്നു. നീ എല്ലാറ്റിനെയും ഭരിക്കുന്നു. കരുത്തും 
ശക്തിയും നിറ്റ കൈയിലാകുന്നു! ആരെയും 
ശക്തനും പെരുമയുള്ളവനുമാക്കാ൯ന്‍ മതിയായ 
കരുത്ത്‌ നിന്‍െറ കൈകളിലുണ്ട്‌! 

ഇപ്പോള്‍, ഞങ്ങളുടെദൈവമേ, ഞങ്ങള്‍ നി 
നക്കു നന്ദി പറയുന്നു, നിന്‍െറ മഹത്വനാമത്തെ 
ഞങ്ങള്‍ വാഴ്ത്തുകയും ചെയ്യുന്നു! 

ഇക്കാര്യങ്ങളൊന്നും എന്നില്‍നിന്നോ എ 
നന്‍െറജനതയില്‍ നിന്നോളള്ളതല്ല! ഇതെല്ലാം നി 
ന്നില്‍നിന്നും വന്നതാകുന്നു. നിന്നില്‍നിന്നും 
വന്നവ ഞങ്ങള്‍ നിനക്കു തിരിച്ചു തരുന്നുവെ 
ന്നേയുള്ളൂ. 

1ടഞങ്ങളുടെ പൂര്‍വ്വികരെപ്പോലെ ഈ ലോ 
കുത്ത്‌ അലയുന്ന വിദേശികള്‍ മാത്രമാണു ഞ 
ങ്ങള്‍. ഭൂമിയിലെ ഞങ്ങളുടെ ദിനങ്ങള്‍ ഒരു 
നിഴല്‍പോലെയാണ്‌. ഞങ്ങള്‍ക്കതിനെ തടയാ 
നാവുന്നിച്ല. 

ഞങ്ങളുടെ ദൈവമാകുന്ന യഹോവേ, നി 
ന്‍റെ ആലയംപണിയാ൯ ഞങ്ങള്‍ ഈ സാധന 
ങ്ങളൊക്കെ സമാഹരിച്ചു. നിന്‍െറനാമം മഹ 
ത്വപ്പെടുത്താനാണ്‌ ഞങ്ങള്‍ ഈ ആലയം പ 
ണിയുന്നത്‌. എന്നാല്‍ ഇവയൊക്കെ നിന്നില്‍ 
നിന്നുവന്നവയാകുന്നു. എല്ലാംനിന്‍േറതാകുന്നു. 

17എൻന്‍െറദൈവമേ, ജനങ്ങള്‍ നന്മ ചെയുന്നു 
വെന്ന്‌ പരീക്ഷിച്ചറിയുമ്പോള്‍ നീ ആഹ്ളാദി। 
ക്കുന്നുവെന്ന്‌ എനിക്കറിയാം. ശുദ്ധവും വിശ്വസ്‌ 
തവുമായൊരു ഹൃദയത്തോടെ, ആഹ്ളാദത്തോ 














ള്ളിയും ശേഖരിച്ചിട്ടുള്ളത്‌. ഇനി ഇന്ന്‌ നിങ്ങള്‍ 
യിസ്രായേലുകാര്‍ക്കിടയില്‍ എത്രപേര്‍ യഹോ 
വയ്ക്കു സ്വേച്ഛാര്‍പ്പണം നടത്താന്‍ തയ്യാ 
റുണ്ട്‌?” 

കുടുംബനoഠഥന്മാര്‍, യിസ്രായേല്‍ഗോത്രങ്ങ 
ളുടെനേതാക്കള്‍, ശതാധിപന്മാര്‍, സഹനസ്ധരാധി 
പന്മാര്‍, രാജാവിന്‍െറ ജോലികളുടെ ചുമതല 
ക്കാര്‍ എന്നിവരെല്ലാം തങ്ങളുടെ വിലപിടിച്ച 
വസ്തുക്കള്‍നല്‍കാന്‍ സന്നദ്ധരായിരുന്നു. 7ദൈ 
വാലയത്തിനുവേണ്ടി അവര്‍നല്‍കിയ സാധന 
ങ്ങള്‍ ഇവയൊക്കെയാണ്‌; അയ്യായിരം താലന്ത്‌ 
സ്വര്‍ണ്ണം, പതിനായിരംതാലന്ത്‌ വെള്ളി, പതി 
നായിരംതാലന്ത്‌ ഓട്‌, ഒരുലക്ഷം താലന്ത്‌ ഇരു 
മ്പ്എന്നിവ. 8അമൂല്യമായ കല്ലുകളുണ്ടായിരു 
ന്നവര്‍ അതു യഹോവയുടെ ആലയത്തിലേക്കു 
നല്‍കി. അമൂല്യമായ കല്ലുകളുടെ ചുമതല യെ 
ഹീയേലിനായിരുന്നു. ഗേര്‍ശോന്‍ കുടുംബക്കാ 
രനായിരുന്നു യെഹീയേല്‍. നേതാക്കള്‍ അത്ര 
മാത്രം നല്‍കാന്‍ തയ്യാറായതില്‍ ജനങ്ങള്‍ സ 
ന്തോഷിച്ചു.സ്വമനസ്സാലെ പൂര്‍ണ്ണഹൃദയത്തോ 














ടെ നല്‍കാന്‍ കഴിഞ്ഞതില്‍ നേതാക്കളും 
സന്തോഷിച്ചു. ദാവീദുരാജാവും വളരെ 
സന്തോഷിച്ചു. 


ദാവീദിന്‍െറ മനോഹരമായ പ്രാര്‍ത്ഥന 

10അനന്തരം ദാവീദ്‌ അവിടെകൂടിയിരുന്ന മു 
ഴുവന്‍പേരുടെയും മുമ്പില്‍വച്ച്‌ യഹോവയെ 
സ്തുതിച്ചു. ദാവീദു പറഞ്ഞു: “യിസ്രായേലി 
ന്‍െറ ദൈവമാകുന്നയഹോവേ, ഞങ്ങളുടെ പി 
താവേ, അങ്ങ്‌ എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ! 

1മാഹാത്മൃവും ശക്തിയും മഹത്വവും വിജ 
യവും ബഹുമതിയും നിനന്‍േറതാകുന്നു! എന്തു 
കൊണ്ടെന്നാല്‍ ഭൂമിയിലും സ്വര്‍ഗ്ഗത്തിലുമുള്ള 
തെല്ലാം നിന്‍േറേതാകുന്നു! യഹോവേ, രാജത്വം 





ടെ ഇതെല്ലാം ഞാ൯ അങ്ങയ്ക്കുസമര്‍പ്പിക്കുന്നു. 
ഇവിടെകൂടിയിരിക്കുന്ന അങ്ങയുടെ ജ നതയെ 
ഞാന്‍കാണുന്നു. അവരും ഇതെല്ലാം നിനക്ക്‌ 
അര്‍പ്പിക്കുന്നതില്‍ ആഹ്ളാദിക്കുന്നതായി 
ഞാന്‍ കല്ലണുന്നു. 

18തഹോവേ, ഞങ്ങളുടെ പൂര്‍വ്വികരായ അ 
ബ്രാഹാമിന്‍െറയും യിസ്ഹാക്കിന്‍െറയും യി 
സ്രായേലിന്‍െറെയും ദൈവമാകുന്നു നീ. ശരി 
യായതാലോചിക്കാന്‍ നിന്‍റെ ജനതയെ ദയ 
വായിസഹായിച്ചാലും. നിന്നോടു വിശ്വസ്ത 
തയും സത്യവും പുലര്‍ത്താന്‍ അവരെ സഹാ 
യിക്കേണമേ! 

19നിന്നോടു സത്യം പുലര്‍ത്താന്‍ എന്‍െറ മ 
കനായ ശലോമോനെ സഹായിക്കേണമേ. നി 
ന്‍െറ കല്പനകളും നിയമങ്ങളും ചട്ടങ്ങളും അനു 
സരിക്കാന്‍ അവനെ എപ്പോഴും സഹായിച്ചാ 
ലും. ഇതെല്ലാംചെയ്യാനും ഞാന്‍ ഒരുക്കിയ ഈ 
തലസ്ഥാനനഗരം പണിയാനും ശലോമോനെ 
സഹായിച്ചാലും.” 

20അനന്തരം അവിടെ കൂടിയ എല്ലാവരോടു 
മായി ദാവീദു പറഞ്ഞു, “ഇപ്പോള്‍, നിങ്ങളുടെ 
ദൈവമാകുന്ന യഹോവയെ വാഴ്ത്തുക.” അതി 
നാല്‍ എല്ലാവരും അവരുടെ പൂര്‍വ്വികരുടെ ദൈ 
വമാകുന്ന യഹോവയെ വാഴ്ത്തി. യഹോവ 
യെയും രാജാവിനെയും ആദരിക്കുന്നതിനായി 
അവരെല്ലാവരും അവിടെ നമസ്കരിച്ചു. 

















ശലോമോന്‍ രാജാവാകുന്നു 
21പിറ്റേന്നജനങ്ങള്‍ യഹോവയ്ക്കു ബലിയര്‍ 
പ്പിച്ചു. അവര്‍ യഹോവയ്ക്കു ഹോമയാഗങ്ങ 
ഒര്‍പ്പിച്ചു. ആയിരംകാളകള്‍, ആയിരം ആണാടു 
കള്‍, ആയിരം കുഞ്ഞാടുകള്‍ എന്നിവയും അവ 
യോടൊപ്പം പാനീയബലിയും അവരര്‍പ്പിച്ചു. 
മുഴുവന്‍ യിസ്രായേലുകാര്‍ക്കും വേണ്ടി അവര്‍ 





441 


അനേകമനേകം ബലികളര്‍പ്പിച്ചു. 2അന്ന്‌ ജന 
ങ്ങള്‍ അവിടെ യഹോവയോടൊപ്പം കുടിക്കുക 
യും തിന്നുകയും ചെയ്ത്‌ ആഹ്ളാദിച്ചു. 

ദാവീദിന്റെ മകനായ ശലോമോനെ രണ്ടാം 
വട്ടവും അവര്‍രാജാവാക്കി. ശലോമോനെ രാജാ 
വായും സാദോക്കിനെ പുരോഹിതനായും അ 
വര്‍ അഭിഷേകം ചെയ്തു. യഹോവയിരുന്ന 
സ്ഥലത്താണ്‌ അവര്‍ ഇതൊക്കെചെയ്തത്‌. 

23അനന്തരം ശലോമോന്യഹോവയുടെ സിം 
ഹാസനത്തില്‍തന്‍െറപിതാവിനന്‍െറ സ്ഥാനത്ത്‌ 
രാജാവായിഇരുന്നു. ശലോമോന്‍ വളരെ വിജയ 
മുണ്ടായി. മുഴുവ൯യിസ്രായേലുകാരും ശലോ 
മോനെ അനുസരിച്ചു. 4എല്ലാനേതാക്കളും ഭട 
ന്മാരും ദാവീദുരാജാവിന്‍െറ എല്ലാ പുത്രന്മാരും 
ശലോമോനെ രാജാവായി അംഗീകരിക്കുകയും 
അനുസരിക്കുകയും ചെയ്തു. യഹോവ ശലോ 
മോനെ വളരെ മഹാനാക്കി. ശലോമോനെ യ 
ഹോവ മഹാനാക്കുന്നകാര്യം എല്ലാ യിസ്രായേ 
ലൂകാരും അറിഞ്ഞു. ഒരു രാജാവിനുണ്ടാകേണ്ട 
പ്രതാപം യഹോവ ശലോമോനുണ്ടാക്കി. ശ 
ലോമോനു മുമ്പ്‌ ഒരു യിസ്രായേല്‍ രാജാവിനും 
അത്ര പ്രതാപമുണ്ടായിരുന്നില്ല. 





1 ദിനവൃത്താന്തം 29:22-30 


ദാവീദിന്‍െറ മരണം 

26-27യിശ്ശായിയുടെ പുത്രനായ ദാവീദ്‌ നാല്ല 
തുവര്‍ഷം യിസ്ധായേല്‍ ഭരിച്ചു. ഹെബ്രോന്‍ 
നഗരത്തില്‍ ദാവീദ്‌ ഏഴുവര്‍ഷം രാജാവായിരു 
ന്നു. അനന്തരം യെരൂശലേമില്‍ മുപ്പത്തിമൂന്നു 
വര്‍ഷംരാജാവായിരുന്നു. മ്വൃദ്ധനായപ്പ്പോള്‍ ദാ 
വീദ്മരിച്ചു. നന്മയേറിയോരു നീണ്ട ജീവിതമാ 
യിരുന്നു ദാവീദിനേറത്‌. ദാവീദിനുധാരാളം ധന 
വും പ്രതാപവുമുണ്ടായിരുന്നു. അയാള്‍ക്ക്‌ ശേ 
ഷം ദാവീദിന്‍റെ പുത്രനായ ശലോമോന്‍ പുതി 
യ രാജാവാകുകയും ചെയ്തു. 

2ദാവീദുരാജാവിന്‍െറ ആദ്യന്തമുള്ള പ്രവൃ 
ത്തികള്‍ ദൈവപുരുഷനായ ശമൂവേല്‍, പ്രവാ 
ചകനായനാഥാന്‍, ദൈവപുരുഷനായ ഗാദ്‌ എ 
ന്നിവരുടെ പുസ്തകങ്ങളിലുണ്ട്‌. 3യിസ്രായേ 
ല്‍രാജാവെന്നനിലയിലുള്ള ദാവീദിന്‍റെ എല്ലാ 
പ്രവൃത്തികളെപ്പറ്റിയും ആ കുറിപ്പുകളില്‍ പറ 
യുന്നുണ്ട. ദാവീദിന്‍െറ കരുത്തിനെപ്പറ്റിയും അ 
യാള്‍ക്കു സംഭവിച്ച കാര്യങ്ങളെപ്പറ്റിയും അതി 
ല്‍ പറയുന്നുണ്ട്‌. യിസ്രായേലിനുംചുറ്റുമുള്ള രാ 
ജ്യങ്ങള്‍ക്കുംസംഭവിച്ചതെന്തെന്നതിനെപ്പറ്റിയും 
അതില്‍ പറയുന്നുണ്ട്‌. 























442 


2 ദിനവൃത്താന്തം 


ശലോമോന്‍ ജ്ഞാനത്തിനായി 
പ്രാര്‍ത്ഥിക്കുന്നു 

ദൈവമാകുന്ന യഹോവ തന്നോടൊപ്പമു 

ണ്ടായിരുന്നതിനാല്‍ ശലോമോന്‍ അതിശ 
ക്തനായൊരുരാജാവായിത്തീര്‍ന്നു. യഹോവ ശ 
ലോമോനെ വളരെ മഹാനാക്കി. 

ശലോമോന്‍ യിസ്രായേല്‍ജനതയോടു സം 
സാരിച്ചു. കപ്പിത്താന്മാര്‍, സൈന്യാധിപന്മാര്‍, 
ന്യായാധിപന്മാര്‍, യിസ്രായേലിലെ മുഴുവന്‍ 
നേതാക്കള്‍, കുടുംബനാഥന്മാര്‍ എന്നിവരോടെ 
ല്ലാം ശലോമോന്‍ സംസാരിച്ചു. 3അനന്തരം ശ 
ലോമോനും അയാളോടൊത്തു ചേര്‍ന്നിരുന്നവ 
രും മുഴുവന്‍ ഗിബെയോനിലെ ഉന്നതസ്ഥല 
ത്തേക്കുപോയി. ദൈവത്തിന്‍െറ സമ്മേളനക്കൂ 
ടാരം അവിടെയായിരുന്നു. യിസ്രായേല്‍ജനത 
യോടൊപ്പം മരുഭൂമിയിലായിരിക്കവേ യഹോ 
വയുടെ ദാസനായ മോശെ നിര്‍മ്മിച്ചതാണ്‌ 
ആ കൂടാരം. 4ദാവീദ്‌, ദൈവത്തിന്‍െറ സാക്ഷ്യ 
പെട്ടകം കിരൃത്ത്‌-യെയാരീമില്‍നിന്നും യെരൂശ 
ലേമിലേക്കു കൊണ്ടുവന്നിരുന്നു. അതു വയ്ക്കു 
ന്നതിന്‌ ദാവീദ്‌ യെരുശലേമില്‍ ഒരു സ്ഥല 
മൊരുക്കിയിരുന്നു. ദൈവത്തിന്‍െറ സാക്ഷ്യപെ 
ടുകം വയ്ക്കുന്നതിന്‌ ദാവീദ്‌ യെരുശലേമില്‍ 
ഒരു കൂടാരമൊരുക്കിയിരുന്നു. ടഹൂരിന്‍െറ പുത്ര 
നായ ഉനരിയുടെപുത്രനായ ബെസലേല്‍ ഒരു 
വെങ്കലയാഗപീഠം നിര്‍മ്മിച്ചിരുന്നു. ഗിബെ 
യോനില്‍ വിശുദ്ധകൂടാരത്തിന്‍െറ മുമ്പിലായി 
രുന്നു വെങ്കലയാഗപീഠം. അതിനാല്‍ ശലോ 
മോനും ജനങ്ങളും ഗിബെയോനിലേക്കു യഹോ 
വയുടെ ഉപദേശത്തിനായിപോയി. സേമ്മേള 
നക്കൂടാരത്തില്‍ യഹോവയ്ക്കുമുമ്പിലുള്ള 
വെങ്കലയാഗപീഠത്തിലേക്കു ശലോമോന്‍ 
കയറി. ശലോമോന്‍ യാഗപീഠത്തില്‍ ആയിരം 
ഹോമയാഗങ്ങളര്‍പ്പിച്ചു. "ആ രാത്രിയില്‍ ദൈ 
വം ശലോമോനു പ്രതൃക്ഷപ്പെട്ടു. ദൈവം പറ 
ഞ്ഞു, “ഞാന്‍ നിനക്കെന്താണു തരേണ്ടതെന്ന്‌ 
ചോദിക്കൂ ശലോമോനേ.” 

ശേലോമോന്‍ ദൈവത്തോടു പറഞ്ഞു, “എ 
നന്‍െറപിതാവായ ദാവീദിനോടു അങ്ങ്‌ വളരെ 
ദയകാട്ടി. എന്‍െറപിതാവിനന്‍െറ സ്ഥാനത്ത്‌ പു 
തിയ രാജാവായി അങ്ങെന്നെ തെരഞ്ഞെടുത്തു. 
ദൈവമായ യഹോവേ, ഇനി അങ്ങ്‌ എന്‍െറ 
പിതാവിനോടുള്ള വാഗ്ദാനം പാലിച്ചാലും. 
വളരെവലിയ ഒരു രാജ്യത്തിന്‍െറ രാജാവായി 
രിക്കേണ്ടതിന്‌ അങ്ങ്‌ എന്നെ തെരഞ്ഞെടുത്തി 
രിക്കുന്നു. അവിടെ ഭൂമിയിലെ മണല്‍ത്തരികള്‍ 
പോലെ ധാരാളം ജനങ്ങളുണ്ട്‌! 20അവരെ നേര്‍ 
വഴിക്കു നയിക്കുന്നതിനുവേണ്ട ബുദ്ധിയും 
അറിവും നീ എനിക്ക്‌ നല്‍കിയാലും. അങ്ങ 
യുടെ സഹായമില്ലാതെ അവരെ ഭരിക്കാന്‍ 
ആര്‍ക്കുമാവില്ല!” 1ദൈവം ശലോമോനോടു 
പറഞ്ഞു, “നിന്‍േറത്‌ ശരിയായ മനോഭാവ 
മാണ്‌. നീ സ്വത്തോ ധനമോ ബഹുമതിയോ 
ഒന്നും ചോദിച്ചില്ല. നിന്‍റെ ശത്രുക്കള്‍ കൊല്ല 
പ്പെടണമെന്നും നീ ആവശ്യപ്പെട്ടില്ല. ദീര്‍ഘാ 























യൂസ്സും നീ ചോദിച്ചില്ല. ഇല്ല, നീ അതൊ 
ന്നുമല്ല ചോദിച്ചത്‌. നിന്നെ ഞാന്‍ 
ഭരിക്കാന്‍ഏല്ലിച്ച എന്‍െറ ജനതയ്ക്കു വേണ്ടി 
ശരിയായ തീരുമാനങ്ങള്‍ എടുക്കുവാ നുള്ള 
ബുദ്ധിയും അറിവുമാണ്‌ നീ ആവശ്യപ്പെ ട്ടത്‌. 
12അതിനാല്‍ നിനക്ക്‌ ഞാന്‍ ബുദ്ധിയും 
അറിവും നല്‍കും. കൂടാതെ സ്വത്തും പണവും 
ബഹുമതിയും നിനക്കു ഞാന്‍ നല്‍കും. നിനക്കു 
മുമ്പ്‌ ഒരുരാജാവും ഇത്ര ധനത്തോടെയും ബഹു 
മതിയോടെയും ജീവിച്ചിട്ടുണ്ടാവില്ല. ഭാവിയി 
ലും ഒരു രാജാവിനും ഇത്രമാത്രം സ്വത്തും ബഹു 
മതിയും ലഭിക്കുകയുമില്ല.” 

13അതിനാല്‍ ശലോമോന്‍ ഗിബെയോനിലെ 
ആരാധനാസ്ഥലത്തേക്കുപോയി. അനന്തരം ശ 
ലോമോന്‍ സമ്മേളനക്കൂടാരത്തില്‍നിന്നും യി 
സ്രായേല്‍രാജാവായി ഭരണം നടത്തുന്നതിന്‌ 
യെരൂശലേമിലേക്കു പോയി. 








ശലോമോന്‍ തന്‍െറ സൈന്യവും സ്വത്തും 
ഉണ്ടാക്കുന്നു 

14ശലോമോന്‍ തന്‍െറ സൈന്യത്തിനായി കു 
തിരകളെയും രഥങ്ങളെയും സ്വരൂപിച്ചുതുട 
ങ്ങി.. ശലോമോന്‍ 1400 രഥങ്ങളും 12,000 കുതിര 
പടയാളികളെയും ലഭിച്ചു. ശലോമോന്‍ അവ 
യെ രഥനഗരങ്ങളില്‍ നിര്‍ത്തി. രാജകൊട്ടാര 
മിരുന്നസ്ഥലമായ യെരൂശലേമിലും അവരില്‍ 
കുറേപ്പേരെ നിര്‍ത്തി. യെരൂശലേമില്‍ ശലോ 
മോന്‍ ധാരാളം സ്വര്‍ണ്ണവും വെള്ളിയും സമാഹ 
രിച്ചു. കല്പുകള്‍പോലെ സുലഭമായി സ്വര്‍ണ്ണ 
വും വെള്ളിയുമുണ്ടായിരുന്നു. ധാരാളം ദേവദാ 
രുമരവും ശലോമോന്‍ സ്വരൂപിച്ചു. ദേവദാരു 
വാകട്ടെ പടിഞ്ഞാറന്‍ മലമ്പ്രദേശത്തുവളരുന്ന 
കാട്ടത്തിമരം പോലെ സര്‍വ്വസാധാരണവും. 
1ഈജിപ്തില്‍നിന്നും ക്വേയില്‍നിന്നുമാണ്‌ 
ശലോമോന്‍ കുതിരകളെ ഇറക്കുമതിചെയ്തത്‌. 
രാജാവിന്‍െറ വ്യാപാരികളാണ്‌ ക്വേയില്‍നിന്ന്‌ 
അവയെ വാങ്ങിയത്‌. 1ശലോമോന്‍െറ വ്യാപാ 
രികള്‍ അറുനുറുശേക്കല്‍ വെള്ളി ഓരോരഥ 
ത്തിനു വേണ്ടിയും നൂറ്റമ്പതു ശേക്കല്‍ വെള്ളി 
ഓരോ കുതിരയ്ക്കുവേണ്ടിയും കൊടുത്തു. 
അവര്‍ ആ കുതിരകളെയും രഥങ്ങളെയും ഹിത്യ 
രുടെയും അരാമിന്‍െറയും മുഴുവന്‍ രാജാക്ക 
ന്മാര്‍ക്കും വിറ്റു. 














ശലോമോന്‍ ആലയനിര്‍മ്മിതിക്കൊരുങ്ങുന്നു 

യഹോവയുടെ നാമം മഹത്വപ്പെടുത്തുന്ന 

തിന്‌ ഒരു ആലയം പണിയാന്‍ ശലോമോന്‍ 
ആലോചിച്ചു. തനിക്കായി ഒരു കൊട്ടാരം പണി 
യൂന്നതിനും. 2എഴുപതിനായിരം ചുമട്ടുകാരെ 
യും മലമ്പ്ര ദേശത്തു കല്ലൂവെട്ടാന്‍ എണ്‍പതി 
നായിരം കല്പണിക്കാരെയും ശലോമോന്‍ നി 
യോഗിച്ചു. അവരുടെ മേല്‍നോട്ടത്തിന്‌ മൂവാ 
യിരത്തറുനുറുപേരെയും ശലോമോന്‍ നിയോ 
ഗിച്ചു. *അനന്തരം ശലോമോന്‍ ഹൂരാമിന്‌ ഒരു 
സന്ദേശമയച്ചു. സോര്‍നഗരത്തിന്‍െറ രാജാവാ 





443 


യിരുന്നു ഹൂരാംശലോമോന്‍ പറഞ്ഞു, “എന്റെറ 
പിതാവായ ദാവീദിനെ സഹായിച്ചതുപോലെ 
എന്നെയും സഹായിക്കൂ. അദ്ദേഹത്തിനു വസ 
തി നിര്‍മ്മിക്കാന്‍ അങ്ങ്‌ ദേവദാരുമരം കൊടു 
ത്തു. 4എനന്‍െറ ദൈവമാകുന്നയഹോവയെ ആദ 
രിക്കാന്‍ ഞാനൊരു ആലയം പണിയുന്നു. ആല 
യത്തില്‍ യഹോവയുടെ സവിധത്തില്‍ നാമൊ 
രു യാഗപീഠം പണിയുകയും അതില്‍ ഹോമയാ 
ഗങ്ങളര്‍പ്പിക്കുകയും വിശുദ്ധമേശമേല്‍ നാം 
എല്ലായ്‌പ്പോഴും വിശുദ്ധഅപ്പം വയ്ക്കുകയും 
ചെയ്യും. എല്ലാ പ്രഭാതത്തിലും സന്ധ്യയ്ക്കും 
എല്ലാ ശബ്ബത്തു ദിവസങ്ങളിലും എല്ലാ അമാ 
വാസി നാളുകളിലും മറ്റ്‌ നിര്‍ദ്ദിഷ്ട തിരുനാ 
ളുകളിലും നാം ഹോമയാഗങ്ങളര്‍പ്പിക്കും. ഇത്‌ 

















2 ദിനവൃത്താന്തം 2:4-3:7 


പണിയെടുക്കാന്‍ സമര്‍ത്ഥനാണ്‌ ഹൂരാം- 
ആബി. ധൂമ്-നീല- ചുകപ്പുതുണികള്‍കൊ 
ണ്ടും വിലകൂടിയ ലിനന്‍ കൊണ്ടുമുള്ള പണിക 
ളിലും അതിസമര്‍ത്ഥനാണ്‌ ഹൂരാം-ആബി. 
അങ്ങ്‌ ആവശ്യപ്പെടുന്നതെന്തും രൂപകല്പന 
ചെയ്യാനും നിര്‍മ്മിക്കാനും ഹൂരാം-ആബിക്കു 
കഴിയും. അങ്ങയുടെയും അങ്ങയുടെ പിതാ 
വായ ദാവീദുരാജാവിന്‍െറയും ശില്പികളോടൊ 
ം അവന്‍ പണിയെടുക്കും. 

15“പ്രഭോ, ഞങ്ങള്‍ക്കു ഗോതന്‌, യവം, എണ്ണ, 
വീഞ്ഞ്‌ മുതലായവ അങ്ങ്‌ വാഗ്ദാനം ചെയ്ത 
ല്ലോ. അവ എന്‍െറ ദാസന്മാര്‍ക്കു കൊടുത്താ 
ലും. ഞങ്ങള്‍ ലെബാനോനില്‍നിന്നും തടി 
വെട്ടുകയും ചെയ്യാം. അങ്ങയ്ക്കാവശ്യമുള്ളത്ര 








യിസ്രായേലുകാര്‍ എന്നെന്നും ആചരിക്കേണ്ട 
ഒരു നിയമമാണ്‌. 

നമ്മുടെ ദൈവം സകല ദേവന്മാരെക്കാളും 
വലിയവനാണ്‌. അതിനാല്‍ ഞാനവന്‍ ഒരു മ 
ഹാആലയം നിര്‍മ്മിക്കും. നമ്മുടെ ദൈവത്തിന്‌ 
ഒരാലയം പണിയാന്‍ ആര്‍ക്കും കഴിയില്ല. സ്വര്‍ 
ഗുത്തിനോ പ്രപഞ്ചത്തിനുപോലുമോ നമ്മുടെ 
ദൈവത്തെ ഉള്‍ക്കൊള്ളാനാവില്ല! അതിനാല്‍ 
ദൈവത്തിനൊരാലയം പണിയാന്‍ എനിക്കാ 
വില്ല. അവനെ മഹത്വപ്പെടുത്താ൯ന്‍ ധൂപബലി 








തടി ഞങ്ങള്‍ വെട്ടാം. തടിക്കഷണങ്ങള്‍ കൂട്ടി 
ക്കെട്ടി കടലിലൂടെ യോപ്പപട്ടണത്തിലേക്കു 
ഞങ്ങളെത്തിക്കാം. അപ്പോള്‍ അങ്ങയ്ക്കു ആ 
തടി യെരൂശലേമിലേക്കു കൊണ്ടുപോകാ 
മല്ലോ.” 

17അനന്തരം ശലോമോന്‍, യിസ്രായേല്‍ രാജ്യ 
ത്തിലുള്ള മൂഴുവന്‍ വിദേശികളെയും എണ്ണി. 
ദാവീദ്‌ ജനങ്ങളുടെ കണക്കെടുത്ത കാലത്തിനു 
ശേഷമായിരുന്നു അത്‌. ദാവീദ്‌ ശലോമോന്‍െറ 
പിതാവായിരുന്നു. രാജ്യത്ത്‌ ഒരുലക്ഷത്തി അ 











ക്കായി ഒരിടം പണിയാനേ എനിക്കാവൂ. 
“ഇപ്പോള്‍ അങ്ങ്‌, സ്വര്‍ണ്ണം, വെള്ളി, വെങ്ക 
ലം, ഇരുമ്പ്‌ എന്നിവയില്‍ പണിയാന്‍ വിദഗ്ധ 
നായ ഒരാളെ എനിക്കയച്ചുതരിക. ധൂമ്ര-രക്ത- 
നീല വസ്ത്രങ്ങളുണ്ടാക്കാനും അയാള്‍ അറി 
ഞ്ഞിരിക്കണം. അയാള്‍ ഇവിടെ യെഹൂദയിലും 
യെരൂശലേമിലും എന്‍െറ പിതാവ്‌ തെരഞ്ഞെ 
ടുത്ത ശില്പവേലക്കാരോടൊപ്പം പണിയെടു 
ക്കും. ഭദേവദാരുമരങ്ങളും സരളമരങ്ങള്‍, ചന്ദനം 
എന്നിവയും ലെബാനോനില്‍നിന്നും എനിക്ക 
യച്ചുതരിക. ലെബാനോനില്‍നിന്നും തടി മുറി 
ക്കുന്നതില്‍ നിന്‍െറ ദാസന്മാര്‍ സമര്‍ത്ഥരാണെ 
ന്ന്‌ എനിക്കറിയാം. എന്‍െറ ദാസന്മാര്‍ നിന്‍െറ 
ദാസന്മാരെ സഹായിക്കും. ഞാന്‍ നിര്‍മ്മിക്കു 
ന്ന ആലയം വളരെ വലുതും മനോഹരവുമായ 
തിനാല്‍ എനിക്കുവളരെയധികം തടി ആവശ്യ 
മാണ്‌. 1നിന്‍െറ ദാസന്മാര്‍ക്കു ഞാന്‍ മരം മുറി 
ക്കുന്നതിനു നല്‍കുന്നകൂലി എത്രയെന്നോ? ഇരു 
പതിനായിരംകോര്‍ ഗോതമ്പ്‌, അത്രതന്നെ 
യവം, ഇരുപതിനായിരം ബത്ത്‌ വീഞ്ഞ്‌ ഇരുപ 
തിനായിരം ബത്ത്‌ എണ്ണ.” 

1അനന്തരംഹൂരാം ശലോമോനു മറുപടി നല്‍ 
കി. ഹൂരാം ശലോമോന്‍ ഒരു സന്ദേശമയച്ചു. 
സന്ദേശം ഇതായിരുന്നു: “ശലോമോന്‍, യഹോ 
വ തന്‍െറ ജനതയെ സ്നേഹിക്കുന്നു. അതിനാ 
ലാണ്‌ അവരുടെ രാജാവായിരിക്കാന്‍ അവന്‍ 
അങ്ങയെ തെരഞ്ഞെടുത്തത്‌.” 12ഹൂരാം തുടര്‍ 
ന്നു, “യിസ്രായേലിനന്‍െറ ദൈവമാകുന്ന യഹോ 
വയ്ക്കുസ്തുതി! അവന്‍ സ്വര്‍ഗ്ഗവും ഭൂമിയും 
സൃഷ്ടിച്ചു. ദാവീദുരാജാവിന്‌ അവന്‍ വിവേക 














മ്പത്തിമൂവായിരത്തി അറുന്നൂറു വിദേശികളെ 
അവര്‍ കണ്ടെത്തി. 1$സാധനങ്ങള്‍ ചുമക്കാന്‍ 
ശലോമോന്‍ എഴുപതിനായിരം വിദേശികളെ 
തെരഞ്ഞെടുത്തു. മലകളില്‍ കല്ലുവെട്ടുകാ 
രായി എണ്‍പതിനായിരം വിദേശികളെയും 
ശലോമോന്‍ തെരഞ്ഞെടുത്തു. അവരെക്കൊണ്ടു 
പണിയെടുപ്പിക്കുന്നമേല്‍നോട്ടക്കാരായി 3,600 
പേരെയും ശലോമോന്‍ തെരഞ്ഞെടുത്തു. 








ശലോമോന്‍ ആലയം പണിയുന്നു 
ശലോമോന്‍, യെരൂശലേമില്‍ മോരീയാപര്‍ 
വൃതമുകളില്‍ യഹോവയുടെആലയം പണി 
യാന്‍ ആരംഭിച്ചു. മോരീയാപര്‍വ്ൃതമുകളില്‍ 
വച്ചാണ്‌ യഹോവ ശലോമോനന്‍െറ പിതാവായ 
ദാവീദിനു പ്രത്യക്ഷപ്പെട്ടത്‌. ദാവീദ്‌ തയ്യാറാക്കി 
യസ്ഥലത്താണ്‌ ശലോമോന്‍ ആലയം പണിത 
ത്‌. യെബൂസ്യനായ അരവ്നയുടെ മെതിക്കള 
ത്തിങ്കലായിരുന്നു ആ സ്ഥലം. 2താ൯ യിസ്രായേ 
ലിന്‍െറ രാജാവായതിന്‍െറ നാലാംവര്‍ഷത്തെ 
രണ്ടാം മാസത്തിലാണ്‌ ശലോമോന്‍ പണിയാ 
രംഭിച്ചത്‌. 

ദൈവത്തിന്‍െറ ആലയത്തിനന്‍െറെ അടിത്തറ 
യ്ക്കു ശലോമോനുപയോഗിച്ച അളവുകള്‍. അ 
ടിത്തറയ്ക്കു അറുപതുമുഴം നീളവും ഇരുപതു 
മുഴം വീതിയുമുണ്ടായിരുന്നു. പഴയ മുഴക്കണ 
ക്കാണ്‌ ആലയം അളന്നപ്പോള്‍ ശലോമോന്‍ 
ഉപയോഗിച്ചത്‌. 4ആലയത്തിനന്‍െറ മുഖമണ്ഡ 
പം ഇരുപതുമുഴം നീളവും ഇരുപതുമുഴം ഉയര 
വുമുള്ളതായിരുന്നു. മുഖമണ്ഡപത്തിനന്‍െറ ഉള്‍ 
വശം ശലോമോന്‍ സ്വര്‍ണ്ണം പൂശി. വലിപ്പം 




















ശാലിയായ പുത്രനെ നല്‍കി. ശലോമോന്‍, 
അങ്ങയ്ക്കു വിവേകവും അറിവുമുണ്ട്‌. അങ്ങ്‌ 
യഹോവയ്ക്കായി ഒരു ആലയം പണിയുന്നു. 
അങ്ങ്‌ സ്വന്തമാവശ്ൃയത്തിനായി ഒരു രാജകൊട്ടാ 
രവും നിര്‍മ്മിക്കുന്നു. 13ഹൂരാം-ആബി എന്നു 
പേരായ സമര്‍ത്ഥനായ ഒരു ശില്പിയെ ഞാന്‍ 
അങ്ങയ്ക്കു അയച്ചു തരുന്നു. 14ദാനിന്‍െറ വംശ 
ക്കരിയാണവനന്‍െറ അമ്മ. അവന്‍െറ പിതാവാ 





കൂടിയ മുറിയുടെ ഭിത്തികളില്‍ ശലോമോന്‍ 
സരളമരപ്പലകകള്‍ പതിച്ചു. സരളമരപ്പലക 
കളെ ശലോമോന്‍ സ്വര്‍ണ്ണംപൂശി. അതിന്മേല്‍ 
അയാള്‍ പനമരങ്ങളും ചങ്ങലയും സ്വര്‍ണ്ണ 
ത്തില്‍ കൊത്തിവച്ചു. ആലയത്തിന്‍െറ സന്ദ 
ര്യം വര്‍ദ്ധിപ്പിക്കാന്‍ വിലപ്പിടിപ്പുള്ള കപ്പുകളും 
ശലോമോന്‍ പതിപ്പിച്ചു. പര്‍വ്വയീമില്‍നിന്നു 








കട്ടെ, സോര്‍ നഗരക്കാരനും. സ്വര്‍ണ്ണം, വെള്ളി, 
വെങ്കലം, ഇരുമ്പ്‌, കല്ല്‌, തടി എന്നിവയില്‍ 


ള്ള സ്വര്‍ണ്ണമാണ്‌ ശലോമോന്‍ ഉപയോഗിച്ചത്‌. 
?ആലയത്തിന്‍െറെ ഉള്‍ഭാഗം മുഴുവനും ശലോ 
മോന്‍ സ്വര്‍ണ്ണം പൊതിഞ്ഞു. തുലാങ്ങള്‍, 


2 ദിനവൃത്താന്തം 3:8-4:19 


വാതില്‍പടികള്‍, ഭിത്തികള്‍, വാതിലുകള്‍ 
എന്നിവയെല്ലാം ശലോമോന്‍ സ്വര്‍ണ്ണം പൊതി 
ഞ്ഞു. ഭിത്തികളില്‍ ശലോമോന്‍ കെരൂബുമാ 
ലാഖമാരെ ആലേഖനം ചെയ്തു. 
അനന്തരം ശലോമോന്‍ അതിവിശുദ്ധസ്ഥ 
ലം നിര്‍മ്മിച്ചു. അതിവിശുദ്ധസ്ഥലത്തിന്‌ ഇരു 
പതുമുഴം നീളവും ഇരുപതുമുഴം വീതിയുമുണ്ടാ 
യിരുന്നു. ആലയത്തിന്‍െറയത്ര വീതി അതിനു 
ണ്ടായിരുന്നു. അതിവിശുദ്ധസ്ഥലത്തിന്‍െറ ഭി 
ത്തികളില്‍ ശലോമോന്‍ സ്വര്‍ണ്ണം പൊതിഞ്ഞു. 
ഇരുപത്തിമൂന്നു ടണ്‍ സ്വര്‍ണ്ണം ഇതിനായുപ 
യോഗിച്ചു. $സ്വര്‍ണ്ണ ആണികള്‍ക്കു അന്‍ പതു 
ശേക്കലായിരുന്നു തൂക്കം. മാളികയിലെ മുറികള്‍ 
ശലോമോന്‍ സ്വര്‍ണ്ണംപൊതിഞ്ഞു. 14അതിവി 
ശുദ്ധസ്ഥലത്തു സ്ഥാപിക്കുവാന്‍ ശലോമോന്‍ 
രണ്ടു കെരുബുമാലാഖമാരെ നിര്‍മ്മിച്ചു. പണി 
ക്കാര്‍ കെരുബുമാലാഖകളെ സ്വര്‍ണ്ണം പൊതി 
ഞ്ഞു. ॥കെരുബുമാലഖമാരുടെ ഓരോ ചിറകി 
നും അഞ്ചുമുഴം വീതമായിരുന്നു നീളം. ചിറകു 
കളുടെ ആകെവീതി ഇരുപതുമുഴവും. ആദ്യ 
ത്തെ കെരുബുമാലാഖയുടെ ചിറകുകളിലൊ 
ന്ന്‌ മുറിയുടെ മറുവശത്തെ ഭിത്തിയില്‍ സ്പര്‍ 
ശിച്ചിരുന്നു. മറ്റേചിറകാകട്ടെ രണ്ടാമത്തെ കെരൂ 
ബുമാലാഖയുടെ ഒരു ചിറകിലും സ്പര്‍ശി 
ചിരുന്നു. 12രണ്ടാമത്തെ കെരുബുമാലാഖയുടെ 
മറ്റേ ചിറക്‌ മുറിയുടെ മറ്റേവശത്തുള്ള ഭിത്തി 
യിലും സ്പര്‍ശിച്ചിരുന്നു. 3കെരുബുമാലാഖമാ 
രുടെ ചിറകുകള്‍ ആകെ ഇരുപതുമുഴം സ്ഥലം 
മൂടിയിരുന്നു. അവ വിശുദ്ധസ്ഥലത്തേക്കു അഭി 
മുഖമായി ഉള്ളില്‍ നില്‍ക്കുകയായിരുന്നു. 
14നീല-ധൂമ-ചുകപ്പു തുണിയും വിലകൂടിയ 
ലിനനുമുപയോഗിച്ചു ശലോമോന്‍ തിരശ്ശീല 
യുണ്ടാക്കിയിരുന്നു. തിരശ്ശീലയിലും ശലോ 




















444 


ന്നത്‌. മൂന്നു കാളകള്‍ വടക്കോട്ടുനോക്കിയായി 
രുന്നു നിന്നത്‌. മൂന്നു കാളകള്‍ പടിഞ്ഞാറോട്ടു 
നോക്കുന്നു. മൂന്നെണ്ണം തെക്കോട്ട്‌. മൂന്നെണ്ണം 
കിഴക്കോട്ടു. അവയുടെ പൃഷ്ഠഭാഗം പരസ്പ 
രം തിരിഞ്ഞും മധ്യഭാഗത്തേക്കും കേന്ദ്രീകരിച്ചി 
രുന്നു. ടവലിയ വെങ്കലക്കടലിന്‌ മൂന്നിഞ്ചായി 
രുന്നു കനം. കടലിന്‍െറവക്ക്‌ ഒരു കോപ്പയുടെ 
വക്കുപോലെയിരുന്നു. അതൊരു ലില്പിപ്പൂപോ 
ലെയായിരുന്നു . അതില്‍ മൂവായിരത്തിലധികം 
ബത്ത്‌ വെള്ളം കൊള്ളും. 
പത്തുതൊട്ടികളും ശലോമോന്‍ പണിതു. അ 
ഞ്ചുതൊട്ടികള്‍ വലിയ കുടലിനന്‍െറ തെക്കുവശ 
ത്തുവച്ചു. അഞ്ചു തൊട്ടികൾ ഇടതു വശത്തും. 
ഹോമബലിക്കുള്ള വസ്തുക്കള്‍ കഴുകാനാണ്‌ 
ഈ പത്തുതൊട്ടികളും ഉപയോഗിച്ചത്‌. 
എന്നാല്‍ വലിയ വെങ്കലക്കടല്‍ പുരോഹിത 
ന്മാര്‍ക്ക്‌ ബലികളര്‍പ്പിക്കും മുമ്പ്‌ കുളിക്കാനുണ്ടാ 
ക്കിയതാണ്‌. 

ശലോമോന്‍ സ്വ്വര്‍ണ്ണംകൊണ്ട്‌ പത്തു വിള 
ക്കുകാലുകളുണ്ടാക്കി. വിളക്കുകാലുകള്‍ 
അയാള്‍ ആലയത്തിനുള്ളില്‍ സ്ഥാപിച്ചു. 
അഞ്ചുവിളക്കുകാലുകള്‍ വലതുവശത്തും 
അഞ്ചുവിളക്കു കാലുകള്‍ ഇടതുവശത്തുമായി 
രുന്നു. 8ശലോമോന്‍ പത്തു മേശകളുണ്ടാക്കി 
അവയും ആലയത്തിനുള്ളില്‍ സ്ഥാപിച്ചു. 
അഞ്ചുമേശകള്‍ ആലയത്തിനുള്ളില്‍ വലതു 
ഭാഗത്തും അഞ്ചെണ്ണം ഇടതുഭാഗത്തുംഇട്ടു. കൂടാ 
തെ ശലോമോന്‍ സ്വര്‍ണ്ണംകൊണ്ട്‌ നൂറു തളിക 
കള്‍കൂടി ഉണ്ടാക്കി. കൂടാതെ പുരോഹിതന്മാ 
രുടെ മുറ്റവും വലിയ മുറ്റവും മുറ്റത്തേക്കു കവാ 
ടങ്ങളും ശലോമോന്‍ ഉണ്ടാക്കി. മുറ്റത്തേക്കു തുറ 
ന്നിരുന്ന വാതിലുകള്‍ പൊതിയാനയാള്‍ 
വെങ്കലം ഉപയോഗിച്ചു. 11അനന്തരം അയാള്‍ 

















മോന്‍ കെരുബുമാലാഖമാരെ സ്ഥാപിച്ചു. 

15ആലയത്തിനു മുമ്പിലായി ശലോമോന്‍ 
രണ്ടുസ്തംഭങ്ങള്‍ സ്ഥാപിച്ചു. അവയുടെ 
ഉയരം മുപ്പത്തഞ്ചുമുഴമായിരുന്നു. രണ്ടു സ്തംഭ 
ങ്ങളുടെയും മകുടങ്ങള്‍ക്ക്‌ അഞ്ചുമുഴം വീതം 
നീളമുണ്ടായിരുന്നു. $കഴുത്താരത്തിനന്‍െറ ആകൃ 
തിയില്‍ ഒരു ചങ്ങല അയാള്‍ പണിതു. നൂറ്‌ 
മാതളനാരങ്ങകളുണ്ടാക്കി അവ ചങ്ങലകളില്‍ 
തൂക്കി. ചങ്ങലകള്‍ അയാള്‍ സ്തംഭങ്ങള്‍ക്കു 
മുകളില്‍ വച്ചു. 17അനന്തരം ശലോമോന്‍ സ്തം 
ഭങ്ങള്‍ ആലയത്തിനുമുമ്പില്‍ പ്രതിഷ്ഠിച്ചു. 
ഒരു സ്തംഭം വലതു വശത്തും ഒന്ന്‌ ഇടതുവ 
ശത്തും. വലത്തെ സ്തംഭത്തിന്‌ “യാഖീന്‍” 
എന്നും ഇടത്തെ സ്തംഭത്തിന്‌ “ബോവസ്‌” 
എന്നും ശലോമോന്‍ പേരിട്ടു. 














ആലയത്തിലേക്കുള്ള ഉപകരണങ്ങള്‍ 

ശലോമോന്‍ വെങ്കലംകൊണ്ട്‌ ഒരു യാഗ 

പീഠമുണ്ടാക്കി. അതിന്‌ ഇരുപതുമുഴം നീള 
വും ഇരുപതുമുഴം വീതിയും പത്തുമുഴം ഉയരവു 
മുണ്ടായിരുന്നു. 2അനന്തരം ശലോമോന്‍ വെങ്ക 
ലംകൊണ്ടൊരു കടല്‍വാര്‍ത്തുണ്ടാക്കി. വൃത്താകൃ 
തിയിലുള്ള ആ കടലിന്‌ പത്തുമുഴം വ്യാസവും 
അഞ്ചുമുഴം ഉയരവും മുപ്പത്‌ മുഴം ചുറ്റളവും ഉ 








വലിയവെങ്കലക്കടല്‍ ആലയത്തിന്‍െറ വലതു 
വശത്തായി തെക്കുകിഴക്കെ വശത്ത്‌ ഇട്ടു. 
1ഹൂരാം കലങ്ങളും കോരികകളും കിണ്ണങ്ങ 
ളും ഉണ്ടാക്കി. അങ്ങനെ ശലോമോന്‍ രാജാവി 
നുവേണ്ടി ഹൂരാം ദൈവത്തിന്‍െറ ആലയത്തി 
ലെ തന്‍െറ പണി പൂര്‍ത്തീകരിച്ചു. 12ഹൂരാം 
രണ്ടു വലിയ സ്തൂപങ്ങളും അവയ്ക്കുമുകളില്‍ 
രണ്ടു ഗോളങ്ങളും നിര്‍മ്മിച്ചു. രണ്ടു സ്തൂപങ്ങ 
ള്‍ക്കും മുകളിലുള്ള രണ്ടു ഗോളങ്ങളും മറയ്ക്കാ 
നുള്ള വലപ്പണിയും ഹൂരാംചെയ്തു. 13രണ്ടു 
വലപ്പണികള്‍ക്കുമായി ഹൂരാം നാനൂറു മാതള 
നാരങ്ങകളും പണിതു. ഓരോ വലയ്ക്കും രണ്ടു 
നിരമാതളനാരങ്ങകളുണ്ടായിരുന്നു. രണ്ടു സ്തൂ 
പങ്ങളുടെയും മകുടങ്ങളിലുള്ള ഗോളങ്ങളെ 
വലകൊണ്ട്‌ മറച്ചിരുന്നു. 4കാലുകളും കാലുക 
ളില്‍ ഗോളങ്ങളും ഹൂരാം നിര്‍മ്മിച്ചു. $വലിയ 
വെങ്കലക്കടലും അതിനടിയിലുള്ള പന്ത്രണ്ടു 
കാളകളെയും ഹൂരാം നിര്‍മ്മിച്ചു. 4കലങ്ങള്‍, 
കോരികകള്‍, മുള്ളുകള്‍ അങ്ങനെ ദൈവത്തി 
ന്‍റ ആലയത്തിലേക്കു ശലോമോന്‍രാജാവിനു 
വേണ്ടി ആവശ്യമായ എല്ലാ വസ്തുക്കളുമുണ്ടാ 
ക്കി. മിനുസപ്പെടുത്തിയവെങ്കലം കൊണ്ടാണ്‌ 
ഈ സാധനങ്ങളുണ്ടാക്കിയത്‌. ശലോമോന്‍ 
രാജാവ്‌ ഈ വസ്തുക്കള്‍ കളിമണ്‍അച്ചുകളി 

















ണ്ടായിരുന്നു. 3വലിയ വെങ്കലക്കടലിനുചു 
റ്റിലും വക്കിനു താഴത്തായി കാളകളുടെ രൂപങ്ങ 
ളുണ്ടായിരുന്നു. കടല്‍ വാര്‍ത്തപ്പോള്‍ത്തന്നെ 
ഈ കാളകളെ കടലിനുചുറ്റും പത്തു മുഴത്തില്‍ 
രണ്ടു നിരകളിലായി പണിതീര്‍ത്തതായിരുന്നു. 
പ്രന്ത്രണ്ട്‌ വലിയകാളകളുടെ പ്രതിമകള്‍ക്കു 
മേലായിരുന്നു വലിയ വെങ്കലക്കടല്‍ വച്ചിരു 


ലൊഴിച്ചു. സുക്കോത്ത്‌, സെരേദാഥെ നഗരങ്ങ 
ള്‍ക്കിടയ്ക്കു യോര്‍ദ്ദാന്‍താഴ്വരയിലാണ്‌ ഈ 
അച്ചുകളുണ്ടാക്കിയത്‌. 18ഇത്രയധികം സാധന 
ങ്ങള്‍ ശലോമോനുണ്ടാക്കിയതിനാല്‍ വെങ്കല 
ത്തിന്‍െറ തൂക്കമറിയാ൯ ആര്‍ക്കും കഴിഞ്ഞില്ല. 

19ആലയത്തിലേക്കുവേണ്ട സാധനങ്ങളും ശ 
ലോമോന്‍ജളണ്ടാക്കി. ശലോമോന്‍ സുവര്‍ണ്ണയാ 


445 


ഗപീഠം ഉണ്ടാക്കി. കാഴ്ചയപ്പത്തിനുള്ള മേശക 
ളും ശലോമോന്‍ നിര്‍മ്മിച്ചു. മിശുദ്ധമായ സ്വര്‍ 
ണ്ണംകൊണ്ട്‌ വിളക്കുകാലുകളും വിളക്കും ഉണ്ടാ 
ക്കി. വിശുദ്ധസ്ഥലത്തിന്‍െറ അന്തര്‍ഭാഗത്തു 
നിര്‍ദ്ദേശിക്കപ്പെടുതുപോലെ കത്തിക്കാനായിരു 
ന്നുവിളക്കുകള്‍. 21പൂക്കള്‍, വിളക്കുകള്‍, ചവണ 
കള്‍ എന്നിവ സ്വര്‍ണ്ണംകൊണ്ടുണ്ടാക്കി. 22കേത്രി 
കകള്‍,കിണ്ണങ്ങള്‍, ധൂപകലശങ്ങള്‍, തീക്കലശ 
ങ്ങള്‍ * എന്നിവയെല്ലാം സ്വര്‍ണ്ണം കൊണ്ടുണ്ടാ 
ക്കി. ആലയവാതില്‍, അതിവിശുദ്ധസ്ഥലത്തി 
ന്‍െറ ഉള്‍വാതില്‍, പ്രധാനമുറിയുടെ വാതിലു 
കള്‍ എന്നിവയും ശലോമോന്‍ ശുദ്ധസ്വര്‍ണ്ണം 
കൊണ്ടുണ്ടാക്കി. 
അങ്ങനെ യഹോവയുടെ ആലയത്തിനാ 
യി ശലോമോന്‍ ചെയ്ത എല്ലാപണികളും 
കഴിഞ്ഞു. തന്‍െറപിതാവായ ദാവീദ്‌ ആലയ 
ത്തിനായിനല്‍കിയ എല്ലാം അയാള്‍ കൊണ്ടുവ 
ന്നു. സ്വര്‍ണ്ണം, വെള്ളി എന്നിവയാലുണ്ടാക്കിയ 
വയും മുഴുവന്‍ ഉപകരണങ്ങളും ശലോമോന്‍ 
കൊണ്ടുവന്നു. ശലോമോന്‍ ആ സാധനങ്ങ 
ളെല്ലാം ആലയത്തിനന്‍െറ ഖജനാവില്‍ വച്ചു. 











വിശുദ്ധപെട്ടകം ആലയത്തിലേക്ക്‌ 
യിസ്രായേലിലെ മൂപ്പന്മാരെയും മുഴുവന്‍ 
ഗോത്രത്തലവന്മാരെയും മുഴുവന്‍ കുടുംബനാ 
ഥന്മാരെയും ശലോമോന്‍ വിളിച്ചുകൂട്ടി. യെരൂ 
ശലേമിലാണദ്ദേഹം അവരെ വിളിച്ചുകൂട്ടിയത്‌. 
ദാവീദിന്‍റെ നഗരത്തിൽനിന്നും ലേവ്യര്‍ യ 
ഹോവയുടെ സാക്ഷ്യപെട്ടകം കൊണ്ടുവരുന്ന 
തിനുവേണ്ടിയാണ്‌ ശലോമോന്‍ അങ്ങനെ ചെ 
യ്തത്‌. സീയോന്‍ ആണ്‌ ദാവീദിന്‍െറനഗരം. 
മുഴുവന്‍ യിസ്രായേലുകാരും വിരുന്നിന്‌ 
ശലോമോനോടൊപ്പംകൂടി. എഴാം മാസത്തിലാ 
യിരുന്നു ആ കൂടാരവിരുന്ന്‌. 
4്യിന്രായേല്‍മൂപ്പന്മാര്‍ എല്ലാവരും എത്തിയ 
പ്പോള്‍ ലേവ്യര്‍ സാക്ഷ്യപെട്ടകംഎടുത്തു. ടതു 
ടര്‍ന്ന്‌ ലേവൃരും പുരോഹിതരുംചേര്‍ന്ന്‌ സാ 
ക്ഷ്ൃപെട്ടകം യെരൂശലേമിലേക്കു കൊണ്ടുപോ 
യി. പുരോഹിതന്മാരും ലേവ്യരുംചേര്‍ന്ന്‌ സമ്മേ 
ഒനക്കൂടാരവും അതിലുള്ള എല്ലാ വിശുദ്ധവസ്‌ 
തുക്കളും യെരുശലേമിലേക്കു കൊണ്ടുവന്നു. 6ശ 
ലോമോന്‍രാജാവും മുഴുവന്‍ യിസ്രായേലുകാ 
രും സാക്ഷ്യപെട്ടകത്തിനുമുമ്പില്‍ സന്ധിച്ചു. 
ശലോമോന്‍രാജാവും യിസ്ധ്രായേലുകാരും 
ആടുകളെയും കാളകളെയും ബലിയര്‍പ്പിച്ചു. 
അസംഖ്യം ആടുകളും കാളകളും അങ്ങനെ 
ബലിയര്‍പ്പിക്കാനുണ്ടായിരുന്നു. അനന്തരം 
പുരോഹിതന്മാര്‍ പ്രത്യേകം ഒരുക്കിയസ്ഥലത്ത്‌ 
യഹോവയുടെ സാക്ഷ്യപെട്ടകം കൊണ്ടുവന്നു 
വച്ചു. ആലയത്തിനുള്ളിലെ അതിവിശുദ്ധ 
സ്ഥലമായിരുന്നു അത്‌. കെരുബുമാലാഖമാ 
രുടെ ചിറകുകള്‍ക്കടിയിലായിരുന്നു സാക്ഷ്യ 
പെട്ടകം വച്ചത്‌. &സാക്ഷ്യപെടുകം വച്ചിരുന്നിട 
ത്തിനുമേല്‍ കെരുബുമാലാഖമാരുടെ ചിറകു 
കള്‍ വിടര്‍ന്നിരുന്നു. കെരുബുമാലാഖകള്‍ സാ 
ക്ഷ്യപെട്ടുകത്തിനും അതുതാങ്ങി നിര്‍ത്തിയിരു 
ന്ന തണ്ടുകള്‍ക്കും മീതെ നിന്നു. അതിവിശുദ്ധ 
സ്ഥലത്തിനു മുമ്പില്‍നിന്നും അവയുടെ അഗ്ര 
ങ്ങള്‍ കാണുവാ൯തക്ക നീളം തണ്ടുകള്‍ക്കുണ്ടാ 
യിരുന്നു. എന്നാല്‍ ആലയത്തിന്‌ പുറത്തുനി 
ന്നാര്‍ക്കും തണ്ടുകള്‍ കാണാനാകുമായിരുന്നില്ല. 
തണ്ടുകള്‍ ഇന്നും അവിടെയുണ്ട്‌. 1സാക്ഷ്യപെ 
ടുകത്തില്‍ രണ്ടു ഫലകങ്ങളല്ലാതെ ഒന്നുമില്ല. 











തീക്കലശങ്ങള്‍ അഗ്നി എടുക്കുന്നതിനുള്ള പാത്രം. 


2 ദിനവൃത്താന്തം 4:20-6:6 


ഹോരേബ്‌ പര്‍വൃതത്തില്‍വച്ച്‌ മോശെയാണ്‌ 
ആ ഫലകങ്ങള്‍ പെട്ടകത്തിനുള്ളില്‍വച്ചത്‌. 
ഹോരേബില്‍വച്ചാണ്‌ യഹോവ യിസ്രായേല്‍ 
ജനതയുമായി കരാറുണ്ടാക്കിയത്‌. യിസ്രായേല്‍ 
ജനത ഈജിപ്തില്‍നിന്നും പുറത്തേക്കു വന്ന 
തിനുശേഷമാണിങ്ങനെയുണ്ടായത്‌. 

1അവിടെയുണ്ടായിരുന്ന പുരോഹിതന്മാരെ 
ല്ലാം തങ്ങളെത്തന്നെ വിശുദ്ധീകരിക്കാനുള്ള 
ആചാരങ്ങള്‍ ചെയ്തു. അനന്തരം പുരോഹിത 
ന്മാര്‍ തങ്ങളുടെ ഗണവൃത്യാസത്തിനനുസരിച്ച 
ല്ലാതെതന്നെ തങ്ങള്‍ ശുശ്രൂഷനടത്തിയിരുന്ന 
വിശുദ്ധസ്ഥലത്തുനിന്നും പുറത്തേക്കു വന്നു. 
12എല്പാ ലേവ്ൃഗായകരും യാഗപീഠത്തിനന്‍െറെ 
കിഴക്കുവശത്തുനിന്നു. ആസാഫിന്‍െറയും ഹേ 
മാന്‍െറയും യെദൂഥൂനിന്‍െറയും ഗായക 
സംഘം മുഴുവനും അവിടെയുണ്ടായിരുന്നു. 
അവരുടെ പുത്രന്മാരും ബന്ധുക്കളുംകൂടി അവി 
ടെയുണ്ടായിരുന്നു. വെളുത്ത ലിനന്‍വസ്ത്ര 
ങ്ങള്‍ ആ ലേവ്യഗായകര്‍ ധരിച്ചിരുന്നു. ഇല 
ത്താളങ്ങള്‍, കിന്നരങ്ങള്‍, വീണകള്‍ എന്നിവ 
അവരുടെ കൈവശമുണ്ടായിരുന്നു. ലവ്യഗായ 
കരോടൊപ്പം നൂറ്റിയിരുപതു പുരോഹിതന്മാരു 
മുണ്ടായിരുന്നു. ആ നൂറ്റിയിരുപതു പുരോഹി 
തന്മാര്‍ കാഹളം മുഴക്കിയിരുന്നു. 13ഏകസ്വര 
ത്തിലായിരുന്നു കാഹളംമുഴക്കിയവരും ഗാനമാ 
ലപിച്ചവരും യഹോവയ്ക്കു നന്ദിപ്രകാശിപ്പി 
ക്കുന്ന സ്തോത്രം പാടിയത്‌. കാഹളം, ഇല 
ത്താളം, സംഗീതോപകരണങ്ങള്‍ എന്നിവകൊ 
ണ്ട്‌ അവര്‍ വലിയ ശബ്ദമുണ്ടാക്കി. ഇതാ 
യിരുന്നു സ്തോത്രം: 

“യഹോവ നല്ലവനാകുന്നു. അവന്‍െറ കാരു 
ണ്യം നിത്യമാകുന്നു.” അപ്പോള്‍ യഹോവയുടെ 
ആലയത്തില്‍ ഒരു മേഘം വന്നുനിറഞ്ഞു. 14മേ 
ഘംമൂലം തുടര്‍ന്നു ശുശ്രൂഷനടത്തുവാന്‍ പുരോ 
ഹിതന്മാര്‍ക്കൂ കഴിഞ്ഞില്ല. യഹോവയുടെ തേജ 
സ്റ്‌ ആലയത്തില്‍ നിറഞ്ഞതിനാലായിരുന്നു ശു 
ശ്രൂഷ നടത്തുവാന്‍ കഴിയാതിരുന്നത്‌. 

















6 അപ്പോള്‍ ശലോമോന്‍പറഞ്ഞു, “താന്‍ ഇരു 
ണ്ടമേഘത്തില്‍ വസിക്കുമെന്ന്‌ യഹോവ പ 
റഞ്ഞിരിക്കുന്നു. യഹോവേ, അങ്ങയ്ക്കു വസി 
ക്കാന്‍ ഞാനൊരാലയം പണിതിരിക്കുന്നു, നിന 


1” 


ക്ക്‌ എന്നെന്നേക്കും വസിക്കാനൊരിടം! 


ശലോമോന്‍െറ പ്രസംഗം 

ശലോമോന്‍രാജാവ്‌ തിരിഞ്ഞുനിന്ന്‌ തനി 
ക്കുമുമ്പിലുള്ള മുഴുവന്‍ യിസ്രായേലുകാരെ 
യും അനുഗ്രഹിച്ചു. ശലോമോന്‍ പറഞ്ഞു, 
“യിസ്രായേലിന്‍റെ ദൈവമാകുന്ന യഹോവ 
വാഴ്ത്തപ്പെടട്ടെ! എന്‍െറപിതാവായ ദാവീദി 
നോടു സംസാരിച്ചപ്പോള്‍ നല്‍കിയ വാഗ്ദാ 
നം യഹോവ പാലിച്ചിരിക്കുന്നു. യഹോവ പറ 
ഞ്ഞത്‌ ഇതാകുന്നു: $എനന്‍െറെജനതയെ ഈജി 
പ്തില്‍നിന്നും മോചിപ്പിച്ചതിനുശേഷം ഇന്നു 
വരെ എനിക്കുവസിക്കുന്നതിനൊരു വസതിപ 
ണിയുവാ൯ ഒരു ഗോത്രക്കാരില്‍നിന്നും ഒരു 
നഗരവും തെരഞ്ഞെടുത്തില്ല. എന്‍െറ ജനത 
യായ യിസ്രായേലുകാരെ നയിക്കുന്നതിന്‌ 
ഞാനൊരാളെയും തെരഞ്ഞെടുത്തില്ല. എന്നാ 
ലിപ്പോള്‍ യെരൂശലേമിനെ ഞാന്‍ എന്‍െറ നാമ 
ത്തിനുള്ള സ്ഥലമായി തെരഞ്ഞെടുത്തിരിക്കു 
ന്നു. എന്‍റെ ജനമായ യിസ്രായേലിനെ നയി 
ക്കാന്‍ ദാവീദിനെയും ഞാന്‍ തെരഞ്ഞെടുത്തി 
രിക്കുന്നു.” 





2 ദിനവൃത്താന്തം 6:7-28 


“യിസ്രായേലിന്‍റെ ദൈവമാകുന്ന യഹോ 
വയുടെ നാമത്തില്‍ ഒരു ആലയം പണിയുവാന്‍ 
എനന്‍റപിതാവായ ദാവീദ്‌ ആഗ്രഹിച്ചു. 8എ 
ന്നാല്‍ യഹോവ എന്‍െറ പിതാവിനോടു പറ 
ഞ്ഞു, 'ദാവീദേ, എന്‍െറ നാമത്തിലൊരു ആല 
യം പണിയണമെന്നു നിനക്കു തോന്നിയതു 
നന്നായി. പക്ഷേ നിനക്ക്‌ ആലയം പണിയാ 
നാവില്ല. എന്നാല്‍ നിന്‍െറപുത്ര൯ എന്‍െറ 
നാമത്തില്‍ ആലയം പണിയും.” 10ഇ൦ 
യഹോവ താന്‍ ചെയ്യുമെന്ന്‌ പ്രഖ്യാപിച്ചതു 
ചെയ്തിരിക്കുന്നു. എന്‍െറ പിതാവിന്‍െറ സ്ഥാ 
നത്ത്‌ ഞാനാണ്‌ പൂതിയ രാജാവ്‌. ദാവീദായി 
രുന്നു എന്‍െറപിതാവ്‌. ഇപ്പോള്‍ ഞാനാകുന്നു 
യിസ്രായേല്‍രാജാവ്‌. യഹോവയുടെ വാഗ്ദാ 
നവും അതായിരുന്നു. യിസ്രായേലിന്‍റെ ദൈ 
വമാകുന്ന യഹോവയുടെ നാമത്തിന്‌ ഞാന്‍ 
ആലയം പണിതിരിക്കുന്നു. 1സാക്ഷ്യപെട്ടകം 
ഞാ൯ ആലയത്തില്‍ വച്ചു. യഹോവ യുടെ 
കരാര്‍ സാക്ഷ്യപെട്ടകത്തിലാണ്‌ സൂക്ഷി 
ചിരിക്കുന്നത്‌. യിസ്രായേല്‍ജനതയുമായി 
യഹോവയുണ്ടാക്കിയതാണ്‌ ആ കരാര്‍.” 











ശലോമോൻന്‍െറ പ്രാര്‍ത്ഥന 

ശലോമോന്‍ യഹോവയുടെ യാഗപീഠത്തി 
നുമുമ്പില്‍ നിന്നു. അവിടെകൂടിയിരുന്ന മുഴു 
വന്‍ യിസ്രായേലുകാരുടെയും മുമ്പിലായിരു 
ന്നു അദ്ദേഹം നിന്നത്‌. അനന്തരം ശലോമോന്‍ 
തന്‍റെ കൈകള്‍വിരിച്ചു. 13ശലോമോന്‍ വെങ്ക 
ലംകൊണ്ട്‌ അഞ്ചുമുഴംനീളവും അഞ്ചുമുഴം വീ 
തിയും മൂന്നുമുഴം ഉയരവുമുള്ള ഒരു പീഠമുണ്ടാ 
ക്കി പുറത്തെമുറ്റത്തിന്‍െറ നടുവില്‍വച്ചു. എ 
ന്നിട്ടദ്ദേഹം പീഠത്തിന്മേല്‍കയറി അവിടെകൂടി 
യിരുന്ന മുഴുവന്‍ യിസ്രായേലുകാരുടെയും മു 
മ്പില്‍മുട്ടുകുത്തി. ശലോമോന്‍ തന്‍െറ കൈകള്‍ 
ആകാശത്തേക്കുയര്‍ത്തി. 14ശലോമോന്‍ പറ 
ഞ്ഞു: 

“യിസ്രായേലിന്‍റെ ദൈവമാകുന്ന യഹോ 
വേ, അങ്ങയെപ്പോലൊരുദൈവം സ്വര്‍ഗ്ഗത്തി 
ലോ ഭൂമിയിലോ ഇല്ല. അങ്ങ്‌ അങ്ങയുടെ സ്നേ 
ഹത്തിന്‍െറയും കാരുണ്ൃയത്തിനന്‍െറയും കരാര്‍ 
പാലിക്കുന്നു. പൂര്‍ണ്ണമനസ്സാലെ നിന്നെ അനു 
സരിക്കുകയും നേരായിജീവിക്കുകയും ചെയ്യു 
ന്ന നിന്‍െറദാസന്മാരോടു നീ വാഗ്ദാനം പാ 
ലിക്കുന്നു. അങ്ങയുടെ ദാസനായ ദാവീദി 
നോടു നീ വാക്കുപാലിച്ചു. ദാവീദ്‌ എന്‍െറ 
പിതാവായിരുന്നു. നീ നിന്‍െറ വായ്കൊണ്ടു 
വാഗ്ദാനംചെയ്തു. ഇന്നു നീ നിന്‍െറ കൈക 
ളാല്‍ ആ വാഗ്ദാനം നടപ്പാക്കി. 1യോിസ്രായേ 
ലിന്‍െറെദൈവമാകുന്ന യഹോവേ, അങ്ങയുടെ 
ദാസനായ ദാവീദിനോടു ചെയ്ത വാഗ്ദാനം 
നിറവേറ്റിയാലും. അങ്ങയുടെ വാഗ്ദാനം ഇതാ 
യിരുന്നു: അങ്ങു പറഞ്ഞു, 'ദാവീദേ, നിന്‍െറ 
കുടുംബത്തില്‍ നിന്നൊരുവ൯ എനന്‍െറമുമ്പില്‍ 
യിസ്രായേലിന്‍റെ സിംഹാസനത്തില്‍ ഇരിക്കാ 
നില്ലാതാവുകയില്ല. നിന്‍െറ പുത്രന്മാര്‍ നേരാ 
യകര്‍മ്മം ചെയ്താലേ അങ്ങനെവരൂ. എന്‍െറ 
നിയമം നീ അനുസരിച്ചതുപോലെ അവരും 
എന്‍െറനിയമം അനുസരിക്കണം.” 17യിന്ധരായേ 
ലിറ ദൈവമാകുന്നയഹോവേ, അങ്ങയുടെ 
വാഗ്ദാനം നിറവേറ്റിയാലും. അങ്ങ്‌ ഈ വാക്കു 
കള്‍ ദാവീദിനോടരുളിയതാണല്ലോ. 

18“ദൈവമേ, അങ്ങ്‌ യഥാര്‍ത്ഥത്തില്‍ ഭൂമി 
യില്‍ മനുഷ്യരോടൊപ്പം വസിക്കുന്നില്ലെന്നു 
ഞങ്ങള്‍ക്കറിയാം. സ്വര്‍ഗ്ഗത്തിനോ അത്യുന്നത 


























446 


സ്വര്‍ഗ്ൃത്തിനോ നിന്നെ ഉള്‍ക്കൊള്ളാനാവില്ല! 
ഞാ൯ നിര്‍മ്മിച്ച ഈ ആലയത്തിനും നിന്നെ 
ഉള്‍ക്കൊള്ളാനാവില്ലെന്ന്‌ ഞങ്ങള്‍ക്കറിയാം! 
19എന്നാല്‍ എന്‍െറ പ്രാര്‍ത്ഥനയ്ക്കും കാരുണ്യ 
ത്തിനു വേണ്ടിയുള്ള യാചനയ്ക്കും കാതോര്‍ 
ത്താലും. എന്‍െറ ദൈവമാകുന്ന യഹോവേ, 
എന്‍െറ നിലവിളി കേള്‍ക്കേണമേ! എന്‍െറ 
പ്രാര്‍ത്ഥനയും കേട്ടാലും! ഞാനങ്ങയുടെ ദാസ 
നാകുന്നു. മിരാത്രിയും പകലും ഈ ആലയത്തി 
നൂമേല്‍ അങ്ങയുടെ ദൃഷ്ടിയുണ്ടാകണമേ. 
നിന്‍െറ നാമം ഈ സ്ഥലത്തുസ്ഥാപിക്കുമെന്ന്‌ 
നീ വാഗ്ദാനം ചെയ്തിരുന്നു. ഈ ആലയത്തി 
ലേക്കുനോക്കി ഞാന്‍ നടത്തുന്ന പ്രാര്‍ത്ഥനകള്‍ 
അങ്ങു കേള്‍ക്കേണമേ. 2'എന്‍െറയും അങ്ങ 
യുടെ യിസ്രായേല്‍ജനതയുടെയും പ്രാര്‍ത്ഥന 
കേള്‍ക്കേണമേ. ഈ ആലയത്തെ നോക്കി 
ഞങ്ങള്‍ നടത്തുന്ന പ്രാര്‍ത്ഥനകള്‍ കേള്‍ക്കേണ 
മേ. അങ്ങയുടെ വാസസ്ഥലമായ സ്വര്‍ഗ്ഗത്തി 
ലിരുന്നു കേള്‍ക്കേണമേ. ഞങ്ങളുടെ പ്രാര്‍ത്ഥന 
കേള്‍ക്കുമ്പോള്‍ ഞങ്ങളോടു പൊറുക്കുകയും 
ചെയ്യേണമേ. 

22“ഒരാള്‍ മറ്റൊരാളോടു തെറ്റു ചെയ്തതായി 
ആരോപിക്കപ്പെട്ടേക്കാം. അങ്ങനെ ഉണ്ടായാല്‍ 
ആരോപിതനായവന്‍ തന്‍െറ നിരപരാധിത്വം 
തെളിയിക്കാന്‍ അങ്ങയുടെ നാമത്തില്‍ സത്യം 
ചെയ്യും. ആലയത്തില്‍ അങ്ങയുടെ യാഗപീഠ 
ത്തിനുമുമ്പില്‍ അവന്‍ സത്യം ചെയ്യാന്‍ വരു 
മ്പോള്‍ 24അവനന്‍െെറവാക്കുകള്‍ സ്വര്‍ഗ്ഗത്തില്‍ 
നിന്നു ചെവിക്കൊള്ളേണമേ. പ്രവര്‍ത്തിക്കുക 
യും അങ്ങയുടെ ദാസന്മാരോടു ന്യായവിധി 
നടത്തുകയും ചെയ്യേണമേ. കുറ്റക്കാരനെ 
ശിക്ഷിക്കുകയും അവന്‍ മറ്റെയാളോടു ചെയ്ത 
കാര്യങ്ങള്‍ അവനോടു നീയും ചെയ്യേണമേ. 
നീതിമാന്‍ നിഷ്കളങ്കനാണെന്ന്‌ തെളിയിക്കേ 
ണമേ. 

24“അങ്ങയുടെ യിസ്ധ്രായേല്‍ജനത അങ്ങയ്‌ 
ക്കെതിരെ പാപം ചെയ്താല്‍ ഒരു ശത്രു അവരെ 
തോല്ലിച്ചെന്നുവരാം അതിനുശേഷം യിസ്രായേ 
ലുകാര്‍ ഈ ആലയത്തില്‍ വന്ന്‌ അങ്ങയുടെ 
നാമത്തില്‍ പശ്ചാത്തപിക്കുകയും പ്രാര്‍ത്ഥിക്കു 
കയും യാചിക്കുകയും ചെയ്താല്‍, 25അങ്ങ്‌ 
സ്വര്‍ഗ്ഗത്തിലിരുന്ന്‌ അവരെ ശ്രവിക്കുകയും 
യിസ്രായേല്‍ജനതയുടെ പാപം പൊറുക്കുക 
യും വേണമേ. അവര്‍ക്കും അവരുടെ പൂര്‍വ്വിക 
ന്മാര്‍ക്കുമായി അങ്ങു നല്‍കിയ ഭൂമിയിലേക്കു 
അവരെ തി രികെ കൊണ്ടുവരേണമേ. 

26“യിന്രായേൽജനത അങ്ങയ്ക്കെതിരെ പാ 
പംചെയ്തതുമൂലം മഴയില്ലാതാകുംവിധം ആകാ 
ശം അടഞ്ഞേക്കാം. അതിനുശേഷം യിസ്രായേല്‍ 
ജനത ഇതേക്കുറിച്ച്‌ വ്യാകുലപ്പെട്ടു ഈ ആലയ 
ത്തെനോക്കി പശ്ചാത്തപിക്കുകയും അങ്ങയു 
ടെനാമത്തില്‍ ഏറ്റുപറയുകയും അങ്ങ്‌ അവരെ 
ശിക്ഷിക്കുന്നതിനാല്‍ തുടര്‍ന്നു പാപംചെയ്യാ 
തിരിക്കുകയും ചെയ്യുമ്പോള്‍, 27അങ്ങ്‌ സ്വര്‍ഗ്ഗ 
ത്തിലിരുന്നു അവരെ ശ്രവിക്കുകയും അവരുടെ 
പാപങ്ങള്‍ പൊറുക്കുകയും ചെയ്യേണമേ. യി 
സ്രായേല്‍ജനത അങ്ങയുടെ ദാസന്മാരാകുന്നു. 
അപ്പോള്‍, ഒരു നല്ല ജീവിതം നയിക്കുവാനുള്ള 
ഉപദേശവും അവര്‍ക്ക്‌ നല്‍കിയാലും. അങ്ങ 
യുടെ ദേശത്തേക്കു മഴ പെയ്യിക്കുകയും വേണ 
മേ. അങ്ങ്‌ അങ്ങയുടെ ജനതയ്ക്കു നല്‍കിയ 
ദേശമാകുന്നു അത്‌. 

28“കടുത്ത ഒരു ക്ഷാമമോ ഭീകരരോഗങ്ങളോ 
വിളകള്‍ക്കു രോഗമോ മഞ്ഞുവീഴ്ചയോ വെട്ടു 























447 


ക്കിളികളോ കീടങ്ങളോ ദേശത്തെ ബാധിച്ചേ 
ക്കാം. യിസ്രായേല്‍ജനതയുടെ നഗരങ്ങളില്‍ 
അവരെ ശത്രുക്കള്‍ ആക്രമിക്കുകയോ യിസ്ര്രാ 
യേലില്‍ ഭീകരരോഗങ്ങള്‍ പടരുകയോ ചെയു 
മ്പോള്‍ യിസ്രായേല്‍ ജനതയിലാരെങ്കിലു 


2 ദിനവൃത്താന്തം 6:29-7:7 


നാമത്തിന്‌ ഞാന്‍ നിര്‍മ്മിച്ച ആലയത്തിലേക്കു 
നോക്കിയും അവര്‍ പ്രാര്‍ത്ഥിക്കും. 39അങ്ങനെ 
യുണ്ടാവുമ്പോള്‍ സ്വര്‍ഗ്ഗത്തില്‍നിന്ന്‌ ശ്രവിക്കേ 
ണമേ. സ്വര്‍ഗ്ഗമാണ്‌ അങ്ങയുടെവാസസ്ഥാനം. 
അവരുടെ പ്രാര്‍ത്ഥനയും യാചനയും സ്വീകരി 











മൊരാള്‍-തന്‍െറതന്നെ വേദനയും പ്രയാസവും 
അറിഞ്ഞ്‌- തന്‍െറ കൈകള്‍ ആകാശത്തേക്കുയ 
ര്‍ത്തി, ഈ ആലയത്തിലേക്കുനോക്കി പ്രാര്‍ത്ഥി 
ക്കുകയോ യാചിക്കുകയോ ചെയ്താല്‍ 3%അവ 
രുടെ പ്രാര്‍ത്ഥനയും യാചനയും സ്വര്‍ഗ്ഗത്തിലി 
രുന്നു നീ ശ്രവിക്കേണമേ. അങ്ങയുടെ വാസ 
സ്ഥലം സ്വര്‍ഗ്ഗമാകുന്നു. ശ്രവിക്കുകയും ക്ഷമി 
ക്കുകയും ചെയ്യേണമേ. അങ്ങ്‌ ഓരോരുത്തരുടെ 
യും ഹൃദയം അറിയുന്നതിനാല്‍ ഓരോരുത്ത 
ര്‍ക്കും കിട്ടേണ്ടതു നല്‍കേണമേ. ഒരാളുടെ ഹൃദയ 
മറിയുന്നതിന്‌ നിനക്കേകഴിയൂ. 31അപ്പോള്‍ 
ജനങ്ങള്‍, നീ ഞങ്ങളുടെ പൂര്‍വ്വികര്‍ക്കു നല്‍ 
കിയ ദേശത്തു ജീവിച്ചിരിക്കുന്നത്രയുംകാലം 
നിന്നെ ഭയക്കുകയും അനുസരിക്കുകയും 
ചെയ്യും. 

32“വിദൂരദേശത്തുനിന്നും വന്ന, അങ്ങയുടെ 
ജനതയായ യിസ്രായേലുകാരില്‍പ്പെട്ടവനല്ലാ 
ത്ത ഒരു വിദേശി ഉണ്ടായിരിക്കാം. അങ്ങയുടെ 
മഹത്വമുള്ളനാമവും മഹത്തായശക്തിയെയും 
രാഷ്ട്രങ്ങളെ ശിക്ഷിക്കാനുള്ള കഴിവും കേട്ടറി 
ഞ്ഞതുകൊണ്ടാണ്‌ അവ വരുന്നത്‌. അയാള്‍ 
വന്ന്‌ ഈ ആലയത്തിലേക്കുനോക്കി പ്രാര്‍ത്ഥി 
ക്കുമ്പോള്‍, 33സ്വര്‍ഗ്ഗത്തിലിരുന്ന്‌ ശ്രവിക്കേ 
ണമേ. സ്വര്‍ഗ്ഗമാണ്‌ അങ്ങയുടെ വാസസ്ഥലം. 
വിദേശി അങ്ങയോടാവശ്യപ്പെടുന്നതു ചെയ്യേ 
ണമേ. അപ്പോള്‍ ഭൂമിയിലുള്ള ജനംമുഴുവന്‍, 
അങ്ങയുടെ യിസ്രായേൽജനത അങ്ങയെ ആദ 
രിക്കുമ്പോലെ, അങ്ങയുടെനാമം അറിയുകയും 
അങ്ങയെ ആദരിക്കുകയും ചെയ്യും. ഞാന്‍ നിര്‍ 
മ്മിച്ച ഈ ആലയം അങ്ങയുടെനാമത്തില്‍ 
വിളിക്കപ്പെടുന്നുവെന്ന്‌ ഭൂമിയിലെ ജനം മുഴുവ 
നും അറിയുകയും ചെയ്യും. 

34“അങ്ങ്‌ അങ്ങയുടെജനതയെ അവരുടെ ശ 
ത്രുക്കള്‍ക്കെതിരെ യുദ്ധംചെയ്യാനയയ്ക്കുകയും 
അവര്‍ അങ്ങു തെരഞ്ഞെടുത്ത ഈ നഗരത്തി 
ലേക്കും അങ്ങയുടെ നാമത്തിനായി ഞാന്‍ നിര്‍ 
മ്മിച്ച ഈ ആലയത്തിലേക്കുംനോക്കി അവര്‍ 
അങ്ങയോടു പ്രാര്‍ത്ഥിക്കുമ്പോള്‍ 35അവരുടെ 
പ്രാര്‍ത്ഥന സ്വര്‍ഗ്ഗത്തിലിരുന്ന്‌ കേള്‍ക്കുകയും 
അവരുടെ യാചനകേട്ട്‌ അവരെ സഹായിക്കുക 
യും ചെയ്യേണമേ. 

36“ജനങ്ങള്‍ അങ്ങയ്ക്കെതിരെ പാപം ചെയ്യു 
കയും-പാപം ചെയ്യാത്ത ഒരാള്‍പോലുമില്ല-അ 
ങ്ങ്‌ അവരോടു കോപിക്കുകയും ചെയ്യും. അങ്ങ്‌ 
അവരെ തോല്പിക്കാന്‍ ഒരു ശത്രുവിനെ അനുവ 
ദിക്കുകയും വിദൂരമോ അല്ലാത്തതോ ആയ സ്ഥ 
ലത്തേക്കവര്‍ ഓടിക്കപ്പെടുകയും ചെയ്യും. 37പ 
ക്ഷേ അതിനുശേഷം അവര്‍ മാനസാന്തരപ്പെടു 
കയും തങ്ങള്‍ തടവുകാരാക്കപ്പെട്ട ദേശത്തു 
നിന്ന്‌ അങ്ങയോടു യാചിക്കുകയും ചെയ്യും. 
അവര്‍ അങ്ങയോടു യാചിച്ചുകൊണ്ടു പറയും, 
“ഞങ്ങള്‍ പാപംചെയ്തു. ഞങ്ങള്‍ തെറ്റു ചെയ്യു 
കയും ദുഷ്ടമായി പെരുമാറുകയും ചെയ്തു.” 
38അനന്തരം അവര്‍ പൂര്‍ണ്ണമനസ്സോടെയും 
ആത്മാവോടെയും തങ്ങള്‍ തടവിലാക്കപ്പെട്ട 
രാജ്യത്ത്‌ നിന്‍െറയടുത്തേക്കുവരും. നീ അവരു 
ടെ പൂര്‍വ്വികര്‍ക്കുനല്‍കിയ ദേശത്തേക്കും നീ 
തെരഞ്ഞെടുത്ത നഗരത്തിലേക്കും നോക്കി 
അവര്‍ പ്രാര്‍ത്ഥിക്കുകയും ചെയ്യും. നിന്‍െറ 























ക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യേ 
ണമേ. അങ്ങയ്ക്കെതിരെപാപം ചെയ്ത അങ്ങ 
യുടെ ജനതയോടു പൊറുക്കേണമേ. 4എനന്‍െറ 
ദൈവമേ, ഞാനിപ്പോള്‍ അങ്ങയോടപേക്ഷിക്കു 
ന്നത്‌ അങ്ങയുടെ കണ്ണുകളും കാതുകളും തുറക്ക 
ണമേ എന്നാകുന്നു. ഈ സ്ഥലത്തു ഞങ്ങള്‍ 
ചെയ്യുന്ന പ്രാര്‍ത്ഥനകള്‍ ശ്രദ്ധിക്കേണമേ. 

41“ദൈവമായ യഹോവേ, നീയിപ്പോള്‍ എഴു 
ന്നേറ്റ്‌ നിന്‍െറ വിശുദ്ധസ്ഥലത്തേക്ക്‌, നിന്‍െറ 
കരുത്തിനെ കാട്ടുന്ന സാക്ഷ്യപെട്ടകത്തിങ്കലേ 
ക്കുവരേണമേ. നിന്‍െറ പുരോഹിതന്മാര്‍ രക്ഷ 
യുടെ വസ്ത്രമണിയട്ടെ. നിന്‍െറ യഥാര്‍ത്ഥ 
അനുയായികള്‍ ഈ നല്ലകാര്യങ്ങളെച്ചൊല്ലി 
ആഹ്ാദിക്കട്ടെ. 

ദൈവമായ യഹോവേ, അങ്ങയുടെ അഭി 
ഷിക്തനായ രാജാവിനെ സ്വീകരിച്ചാലും. 
അങ്ങയുടെ വിശ്വസ്തദാസനായ ദാവീദിനെ 
ഓര്‍മ്മിച്ചാലും!” 





ആലയം യഹോവയ്ക്കു wanes ക്കുന്നു 

ശലോമോനന്‍െറ പ്രാര്‍ത്ഥന കഴ്‌ ഞ്ഞപ്പോള്‍ 

ആകാശത്തുനിന്നും അഗ്നി ഇറങ്ങിവന്ന്‌ 
ഹോമയാഗങ്ങളും ബലികളും ദഹിപ്പിച്ചു. യ 
ഹോവയുടെ തേജസ്സ്‌ ആലയത്തില്‍ നിറഞ്ഞു. 
യഹോവയുടെ തേജസ്സ്‌ നിറഞ്ഞിരുന്നതിനാല്‍ 
പുരോഹിതര്‍ക്ക്‌ യഹോവയുടെ ആലയത്തില്‍ 
പ്രവേശിക്കാനായില്ല. 3സ്വര്‍ഗ്ഗത്തില്‍നിന്നും ഇ 
റങ്ങിവന്ന അഗ്നിയെ യിസ്രായേല്‍ജനത മുഴു 
വനും കണ്ടു. ആലയത്തിനുമേലുള്ള യഹോവ 
യുടെതേജസ്സും യിസ്രായേല്‍ജനത കണ്ടു. അവ 
൪ കല്‍ത്തറയില്‍ പ്രണമിച്ചു. അവര്‍ ആരാധന 
നടത്തുകയും യഹോവയ്ക്കു നന്ദി പറയുകയും 
ചെയ്തു. “യഹോവ നന്മനിറഞ്ഞവനാകുന്നു. 
അവനന്‍െറകാരുണ്യം നിത്യമാകുന്നു” എന്നവര്‍ 
പറയുകയും ചെയ്തു. 

ദ്അനന്തരം ശലോമോന്‍രാജാവും യിസ്രായേ 
ല്‍ജനത മുഴുവനും യഹോവയ്ക്കുമുമ്പില്‍ 
ബലികളര്‍പ്പിച്ചു. ടശലോമോന്‍൯രാജാവ്‌ ഇരുപ 
ത്തീരായിരം കാളകളെയും ഒരുലക്ഷത്തി ഇരുപ 
തിനായിരംആടുകളെയും വഴിപാടു നല്‍കി. 
രാജാവും ജനങ്ങളും ആലയത്തെ വിശുദ്ധ 
മാക്കി. ദൈവാരാധനയ്ക്കായി മാത്രം ഉപയോ 
ഗിക്കുന്നതിനായിരുന്നു അത്‌. പുരോഹിതന്മാര്‍ 
അവരുടെ ജോലിക്കുസന്നദ്ധരായി നിന്നു, 
യഹോവയുടെ സംഗീതത്തിനുള്ള ഉപകരണ 
ങ്ങളുമായി ലേവ്യരും ഒരുങ്ങിനിന്നു. യഹോവ 
യോടു നന്ദി പറയുന്നതിനായി ദാവീദുരാ 
ജാവ്‌ നിര്‍മ്മിച്ചവയാണ്‌ ഈ ഉപകരണങ്ങള്‍. 
“യഹോവയുടെ സ്നേഹം നിത്ൃമാകുന്നു. 
അതിനാല്‍ അവനെ വാഴ്ത്തുക!” എന്ന്‌ പുരോ 
ഹിതരും ലേവ്ൃരും പറയുന്നുണ്ടായിരുന്നു. 
പുരോഹിതര്‍ ലേവ്യര്‍ക്കഭിമുഖമായിനിന്ന്‌ 
തങ്ങളുടെ കാഹളങ്ങള്‍മുഴക്കി. യിനസ്രായേലു 
കാര്‍ മുഴുവനും എഴുന്നേറ്റു നില്‍ക്കുകയാ 
യിരുന്നു. 

"ശലോമോന്‍ മുറ്റത്തിന്‍െറ മദ്ധ്യഭാഗം വിശു 
ദ്ധീകരിച്ചു. യഹോവയുടെ ആലയത്തിനെറെ 
മുമ്പിലായിരുന്നു ആ മുറ്റം. അവിടെയാണ്‌ 
ശലോമോന്‍ ഹോമയാഗങ്ങളും സമാധനബലി 











2 ദിനവൃത്താന്തം 7:8-8:8 


കളുടെ കൊഴുപ്പും അര്‍പ്പിച്ചത്‌, താന്‍ നിര്‍മ്മിച്ച 
വെങ്കലയാഗപീഠത്തിന്‌ എല്ലാ ഹോമയാഗങ്ങ 
ളും ധാന്യബലികളും കൊഴുപ്പും ഉള്‍ക്കെള്ളാനാ 
വുമായിരുന്നില്പ. എന്നതിനാലാണ്‌ ശലോ 
മോന്‍ മുറ്റത്തിന്‍െറ മദ്ധ്യഭാഗം ഉപയോഗിച്ചത്‌. 
അത്തരം വഴിപാടുകള്‍ വളരെയധികമുണ്ടാ 
യിന്നു. 

ശലോമോനും മുഴുവന്‍ യിസ്ധ്രായേലുകാരും 
ഏഴുദിവസത്തേക്കു ആലയസമര്‍പ്പണവുമായി 
ബന്ധപ്പെട്ട ആഘോഷങ്ങള്‍ നടത്തി. ശലോ 
മോനോടൊപ്പും വലിയൊരുസംഘം ആളുകളു 
ണ്ടായിരുന്നു. ഹമാത്ത്‌ കവാടംമുതല്‍ ഈജി 
പ്തിലെ അരുവി വരെയുള്ള പ്രദേശത്തുനിന്നും 
വന്നവരായിരുന്നു അവര്‍. ഏഴുദിവസം ആല 
യസമര്‍പ്പണത്തിന൯െറ ആഘോഷം നടത്തിയ 
തിനാല്‍ എട്ടാംദിവസം അവര്‍ക്കൊരുവിശുദ്ധ 
സമ്മേളനമുണ്ടായിരുന്നു. യാഗപീഠത്തെ അവര്‍ 
വിശുദ്ധമാക്കുകയും ചെയ്തു. യഹോവയെ ആ 
രാധിക്കുന്നതിന്‌ ഉപയോഗിക്കുന്നതിനായിതു 
ന്നു അത്‌. ഏഴു ദിവസത്തേക്കു അവര്‍ തിരുനാ 
ഓഘോഷിക്കുകയും ചെയ്തു. 10ഏഴാം മാസ 
ത്തിന്‍റെ ഇരുപത്തിമൂന്നാം ദിവസം ശലോ 
മോന്‍ ജനങ്ങളെ അവരവരുടെ വസതികളി 
ലേക്കു തിരിച്ചയച്ചു. യഹോവ ദാവീദിനോടും 
ശലോമോനോടും മൂഴുവന്‍ യിസ്രായേല്‍ജനത 














448 


ചെയ്താല്‍ 4ഞാന്‍ നിന്നെ കരുത്തനാക്കുക 
യും നിന്‍െറ രാജ്യം മഹത്താക്കിത്തീര്‍ക്കുകയും 
ചെയ്യും. നിന്‍൯ന്‍െറെപിതാവായ ദാവീദുമായി 
ഞാനുണ്ടാക്കിയ കരാര്‍ അതാണ്‌. ഞാന്‍ അവ 
നോടു പറഞ്ഞു, 'ദാവീദേ, യിസ്രായേലില്‍ 
രാജാവായി നിന്‍െറ കുടുംബത്തില്‍ നിന്നൊ 
രാള്‍ എക്കാലവും ഉണ്ടായിരിക്കും.” 

19“എന്നാല്‍ എന്‍െറ നിയമങ്ങളും ഞാന്‍ തന്ന 
കല്പനകളും നീ അനുസരിക്കാതിരിക്കുകയും നീ 
മറ്റുദൈവങ്ങളെ ആരാധിക്കുകയും അവരെ ശു 
ശ്രൂഷിക്കുകയും ചെയ്താല്‍, 20യിസ്രായേല്‍ജ 
നതയെ ഞാനവര്‍ക്കുനല്‍കിയ എന്‍െറദേശത്തു 
നിന്നും ഞാന്‍ പുറത്താക്കും. എന്‍െറ നാമത്തില്‍ 
ഞാന്‍ വിശുദ്ധമാക്കിയ ഈ ആലയത്തില്‍ നി 
ന്നും ഞാന്‍ പോവുകയുംചെയ്യും. ഈ ആലയ 
ത്തെ എല്ലാ രാജ്യങ്ങളും ദുഷിക്കുന്ന ഒന്നെന്ന 
അവസ്ഥയില്‍ ഞാന്‍ ആക്കിത്തീര്‍ക്കും. മഇത്രമാ 
ത്രംആദരിക്കപ്പെട്ട ആലയത്തിനുമുമ്പിലൂടെ 
കടന്നു പോകുന്ന ഓരോരുത്തരും അത്ഭൂതം 
കൂറും. അവര്‍ പറയും, “ഈ ദേശത്തോടും ഈ 
ആലയത്തോടും യഹോവ ഇങ്ങനെ ചെയ്ത 
തെന്തിന്‌?” 22അപ്പോള്‍ ആളുകള്‍ മറുപടി പറ 
യും, “കാരണം തങ്ങളുടെ പൂര്‍വ്വികര്‍ അനുസരി 
ച്ചിരുന്ന അവരുടെ ദൈവമാകുന്ന യഹോവ 
യോടു അവര്‍ അനുസരണക്കേടുകാട്ടി. അവരെ 














യോടും നന്മ കാട്ടിയതിനാല്‍ ജനങ്ങള്‍ വളരെ 
ആഹറ്റാദചിത്തരായിത്തീര്‍ന്നു. 


യഹോവ ശലോമോന്‍െറ 
അടുത്തേക്കു വരുന്നു 

വശലോമോന്‍ യഹോവയുടെ ആലയത്തി 
ന്‍െറയും തനന്‍െറെകൊട്ടാരത്തിന്‍െറയും പണി 
വിജയകരമായി പൂര്‍ത്തീകരിച്ചു. യഹോവ 
യുടെ ആലയത്തിലും താന്‍ പദ്ധതിയിട്ടതെല്ലാം 
പൂര്‍ത്തീകരിക്കാന്‍ ശലോമോനു കഴിഞ്ഞു. 
12അനന്തരം യഹോവ രാത്രിയില്‍ ശലോമോ 
ന്‍െറയടുത്തുവന്നു. യഹോവ അദ്ദേഹത്തോടു 
പറഞ്ഞു, “ശലോമോന്‍, നിന്‍െറ പ്രാര്‍ത്ഥന 
ഞാന്‍ കേള്‍ക്കുകയും ഈ സ്ഥലം എനിക്കുവേ 
ണ്ടി ബലികള്‍ക്കായി ഞാന്‍ തെരഞ്ഞെടുക്കുക 
യും ചെയ്തിരിക്കുന്നു. 13മഴയില്ലാതാക്കാന്‍ 
ഞാന്‍ ആകാശം അടയ്ക്കുമ്പോഴോ ദേശം നശി 
പ്പിക്കാന്‍ വെട്ടുക്കിളികളോടു ഞാന്‍ കകല്വിക്കു 
മ്പോഴോ എന്‍െറ ജനതയ്ക്കു ഞാന്‍ രോഗങ്ങള്‍ 
വരുത്തുമ്പോഴോ 14എനന്‍െറ നാമത്തില്‍ വിളിക്ക 
പ്പെടുന്ന എന്‍െറ ജനത വിനീതരാവുകയും 
പ്രാര്‍ത്ഥിക്കുകയും എന്നെ തിരയുകയും തങ്ങ 
ളുടെ തിന്മകളില്‍നിന്നും അകലുകയും ചെയ്യു 
മ്പോള്‍ സ്്വര്‍ഗ്ത്തില്‍നിന്ന്‌ ഞാനവരെ ശ്രവി 
ക്കും. അവരോട ഞാന്‍ പൊറുക്കുകയും അവരു 
ടെദേശത്തെ ea ചെയ്യും. 
15ഈ സ്ഥലത്തു കഴിക്കുന്ന പ്രാര്‍ത്ഥനയ്ക്കു 
ഇപ്പോള്‍ എന്‍െറ കണ്ണുകള്‍ തുറന്നിരിക്കുന്ന. 
ആ പ്രാര്‍ത്ഥനകള്‍ ഞാന്‍ ശ്രവിക്കുകയും 
ചെയ്യും. 1ഈ ആലയം ഞാന്‍ തെരഞ്ഞെടുത്തി 
രിക്കുന്നു. എന്‍െറ നാമം ഇവിടെ എന്നെന്നു 
മുണ്ടായിരിക്കുന്നതിന്‌ ഞാനിതിനെ വിശുദ്ധമാ 
ക്കുകയും ചെയ്തിരിക്കുന്നു. അതെ, എന്‍െറ 
കണ്ണുകളും ഹൃദയവും ഈ ആലയത്തില്‍ എല്ലാ 
യ്പ്പോഴും ഉണ്ടായിരിക്കും. 

17ശലോമോന്‍, ഇനി നീ നിന്‍െറപിതാവായ 
ദാവീദിനെപ്പോലെ എനന്‍െറമുമ്പില്‍ ജീവിക്കു 
കയും എന്‍െറ കല്പനകള്‍ അനുസരിക്കുകയും 
എന്‍െറ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുകയും 








ഈജിപ്തില്‍ നിന്നും കൊണ്ടുവന്ന ദൈവം 
അവനാകുന്നു. എന്നാല്‍ യിസ്രായേല്‍ജനത മറ്റു 
ദൈവങ്ങളെ സ്വീകരിച്ചു. അവര്‍ വിഗ്രഹങ്ങ 
ളെ ആരാധിക്കുകയും ശുശ്രൂഷ നടത്തുകയും 
ചെയ്തു. അതൊക്കെയാണ്‌ യിസ്രായേല്‍ജനത 
യ്ക്കു ഈ ദുരവസ്ഥ യഹോവ വരുത്തുവാന്‍ 


BE 


കാരണം. 


ശലോമോന്‍ നിര്‍മ്മിച്ച നഗരങ്ങള്‍ 

യഹോവയുടെ ആലയവും തന്‍െറ സ്വന്തം 

കൊട്ടാരവും പണിയുന്നതിന്‌ ശലോമോന്‍ 
ഇരുപതുവര്‍ഷമാണെടുത്തത്‌. അനന്തരം 
ഹൂരാം തനിക്കൂനല്‍കിയ പട്ടണങ്ങള്‍ ശലോ 
മോന്‍ പുതുക്കിപ്പണിതു. യിസ്രായേല്‍ജനത 
യില്‍ ചിലരെ ആ പട്ടണങ്ങളില്‍ വസിക്കാന്‍ 
ശലോമോന്‍ അനുവദിക്കുകയും ചെയ്തു. 
അതിനുശേഷം ശലോമോന്‍ സോബയിലെ 
ഹമാത്തിലേക്കു പോവുകയും അതു പിടിച്ചെ 
ടുക്കുകയും ചെയ്തു. ശലോമോന്‍ മരുഭൂമി 
യില്‍ തദ്മോര്‍ പട്ടണം പണിയുകയും ചെ 
യ്തു. ഹമാത്തിലെ എല്ലാ പട്ടണങ്ങളും ശലോ 
മോന്‍സാധനങ്ങള്‍ ശേഖരിക്കാനായി പണിത 
താണ്‌. ടമേലേബേത്ത്‌-ഹോരോന്‍, കീഴേബേ 
ത്ത്‌-ഹോരോന്‍ എന്നീ പട്ടണങ്ങളും ശലോ 
മോന്‍ വീണ്ടും പണിതു. ആ പട്ടണങ്ങളെ 
അയാള്‍ ശക്തിദൂര്‍ഗ്ഗങ്ങളാക്കി. ആ പട്ടണങ്ങ 
ളില്‍ ശക്തമായ മതിലുകളും കവാടങ്ങളും ക 
വാടങ്ങളില്‍ തുലാങ്ങളും ഉണ്ടായിരുന്നു. 
ബാലാത്തുപട്ടണവും സാധനങ്ങള്‍ സൂക്ഷി 
ചിരുന്ന മറ്റു പട്ടണങ്ങളും ശലോമോന്‍ വീണ്ടും 
പണിതു. രഥങ്ങള്‍ സൂക്ഷിച്ചിരുന്നതും കുതിരപ്പ 
ടയാളികള്‍ വസിച്ചിരുന്നതുമായ എല്ലാ നഗര 
ങ്ങളും ശലോമോന്‍പണിതു. യെരൂശലേം, ലെ 
ബാനോന്‍, തന്‍െറ അധികാരത്തി൯കീഴിലുള്ള 
മുഴുവന്‍ സ്ഥലങ്ങള്‍ എന്നിവിടങ്ങളില്‍ ശലോ 
മോന്‍ തനിക്കാവശ്യമുള്ളതെല്ലാം പണിതു. 

7-8തിസ്രായേല്‍ജനത വസിക്കുന്ന രാജ്യത്ത്‌ 
ധാരാളം പരദേശികള്‍ അവശേഷിക്കുന്നുണ്ടാ 
യിരുന്നു. ഹിത്യര്‍, അമോര്യര്‍, പെരിന്ധ്യര്‍, ഹി 














449 


വ്യര്‍, യെബൂസ്ധ്യര്‍ എന്നിവരായിരുന്നു അവര്‍. 
ശലോമോന്‍ അവരെയൊക്കെ അടിമപ്പണിക്കാ 
രാക്കി. അവര്‍ യിസ്രായേല്‍ജനതയില്‍പ്പെട്ടവ 
രായിരുന്നില്ല. ആ ദേശത്തുനിന്നും പോയവ 
രുടെ പി൯ഗാമികളായിരുന്നു അവര്‍, അവരെ 
ഇതുവരെ യിസ്രായേലുകാര്‍ പൂര്‍ണ്ണമായും 
നശിപ്പിച്ചിരുന്നില്ല. ഇന്നും അതങ്ങനെ തുടരു 
ന്നു. ടയിസ്രായേലുകാരെ ആരെയും ശലോ 
മോന്‍ അടിമപ്പണിക്കാരാക്കിയില്ല. യിസ്രായേ 
ലൂകാര്‍ ശലോമോന്‍െറ യോദ്ധാക്കളായിരുന്നു. 
ശലോമോനന്‍െറ പടയാളികളുടെ നായകരായി 
രുന്നു അവര്‍. ശലോമോന്‍െറ തേരുകളുടെയും 
തേരാളികളുടെയും നായകന്മാരായിരുന്നു 
അവര്‍. 1യിസ്രായേലുകാരില്‍ ചിലര്‍ ശലോ 
മോന്‍െറ പ്രധാന ഉദ്യോഗസ്ഥരുടെ നായകരു 
മായിരുന്നു. അങ്ങനെ ജനങ്ങളുടെ മേല്‍നോട്ട 
ക്കാരായി ഇരുന്നൂറ്റമ്പതു പേരുണ്ടായിരുന്നു. 

1ഫറവോന്‍െറ പുത്രിയെ ശലോമോന്‍ ദാവീ 
ദിന്‍ നഗരത്തിൽനിന്നും അവള്‍ക്കായി പ 
ണിതിരുന്ന വസതിയിലേക്കു കൊണ്ടുവന്നു. ശ 
ലോമോന്‍ പറഞ്ഞു, “സാക്ഷ്യപെട്ടകമിരിക്കു 
ന്ന സ്ഥലങ്ങള്‍ വിശുദ്ധങ്ങളാകയാല്‍ എനെറെ 
ഭാര്യ ദാവീദുരാജാവിനന്‍െറെ വസതിയില്‍ താമ 
സിക്കുവാ൯ പാടില്ല.” 

12അനന്തരം ശലോമോന്‍ യഹോവയുടെ യാ 
ഗപീഠത്തില്‍ യഹോവയ്ക്കു ഹോമയാഗങ്ങളര്‍ 
പ്പിച്ചു. ആലയമുഖമണ്ഡപത്തിന്‌ മുമ്പിലാണ്‌ 
ശലോമോന്‍ ആയാഗപീഠം പണിതത്‌. 1മോ 
ശെയുടെ കല്വനയനുസരിച്ചു തന്നെ ശലോ 
മോന്‍ നിത്യവും ബലികളര്‍പ്പിച്ചു. ശബ്ബത്തു 
ദിവസങ്ങള്‍, അമാവാസിയാഘോഷങ്ങള്‍, 
മൂന്നു വാര്‍ഷിക അവധിദിവസങ്ങള്‍ എന്നീ 
ദിവസങ്ങളിലാണ്‌ വഴിപാടുകള്‍ അര്‍പ്ചിക്കേ 
ണ്ടത്‌. പുളിപ്പില്ലാത്ത അപ്പത്തിന്‍റെ പെരു 
നാള്‍, വാരോത്സവം, കൂടാരത്തിരുനാള്‍ എന്നി 
വയാണ്‌ മൂന്നു വാര്‍ഷിക അവധിദിനങ്ങള്‍. 
14തനന്‍െറ പിതാവായ ദാവീദിന്‍റെ നിര്‍ദ്ദേശ 
ങ്ങള്‍ ശലോമോന്‍ പിന്തുടര്‍ന്നു. ശുശ്രൂഷയ്ക്കു 
ള്ള പുരോഹിതസംഘങ്ങളെ ശലോമോന്‍ തെര 
ഞ്ഞെടുത്തു. ലേവ്യരുടെ സംഘങ്ങളെയും അവ 
രുടെ ജോലിക്കായി ശലോമോന്‍ തെരഞ്ഞെ 
ടുത്തു. സ്തോത്രങ്ങള്‍ നയിക്കുക, ആലയശുശ്രൂ 
ഷയിലെ നിത്യച്ചടങ്ങുകള്‍ ചെയ്യുന്നതിന്‌ 
പുരോഹിതരെ സഹായിക്കുക എന്നിവയായി 
രുന്നു ലേവ്യരുടെ ജോലികള്‍. ഓരോ കവാട 
ത്തിലും നില്‍ക്കേണ്ട കാവല്‍ക്കാരുടെ സംഘങ്ങ 
ളെയും ശലോമോന്‍ തെരഞ്ഞെടുത്തു. ഇങ്ങനെ 
യാണ്‌ ദൈവപുരുഷനായ ദാവീദ്‌ നിര്‍ദ്ദേശി 
ച്ചിരുന്നത്‌. 15ശലോമോന്‍ പുരോഹിതര്‍ക്കും 
ലേവ്യര്‍ക്കും നല്‍കിയ നിര്‍ദ്ദേശങ്ങളൊന്നും 
യിസ്രായേല്‍ജനത മാറ്റം വരുത്തുകയോ അനു 
സരിക്കാതിരിക്കുകയോ ചെയ്തിട്ടില്ല. വിലപ്പി 
ടിപ്പുള്ള സാധനങ്ങള്‍ സൂക്ഷിക്കുമ്പോലെ, 
അവയിലൊരു നിര്‍ദ്ദേശവും മാറ്റാതെ, അവര്‍ 
ശ്രദ്ധിച്ചു. 

16ശലോമോന്‍െറ പണികള്‍ മുഴുവനും ചെയ്‌ 
തുകഴിഞ്ഞു. യഹോവയുടെ ആലയംപണി ആ 
രംഭിച്ചനാള്‍ മുതല്‍ അവസാനിച്ച നാള്‍ വരെ 
എലാം കൃത്യമായി ഉദ്ദേശിച്ചതുപോലെ തന്നെ 
നിര്‍വഹിക്കപ്പെട്ടു. അങ്ങനെ യഹോവയുടെ 
ആലയം പൂര്‍ത്തീകരിക്കപ്പെട്ടു. 

17അനന്തരം ശലോമോന്‍ എസ്ധയോന്‍-ഗെ 
ബേര്‍, ഏലോത്ത്‌ എന്നീ പട്ടണങ്ങളിലേക്കു 
പോയി. എദോം രാജ്യത്ത്‌ ചെങ്കടല്‍ത്തീരത്താ 
































2 ദിനവൃത്താന്തം 8:9-9:9 


യിരുന്നു ആ പട്ടണങ്ങള്‍. 18ഹീരാം തന്‍റെ 
കപ്പലുകളെയും നാവികരെയും ശലോമോന്‍െറ 
യടുത്തേക്കയച്ചു. അവര്‍ നാവികവിദ്യയില്‍ 
സമര്‍ത്ഥരായിരുന്നു. ഹീരാമിന്‍െറയാളുകള്‍ 
ശലോമോനന്‍െറ ദാസന്മാരോടൊപ്പം ഓഫീരി 
ലേക്കുപോയി നാനൂറ്റമ്പതു താലന്തുസ്വര്‍ണ്ണം 
ശലോമോന്‍ രാജാവിനായി കൊണ്ടുവന്നു. 





ശേബാരാജ്ഞി ശലോമോനെ സന്ദര്‍ശിക്കുന്നു 

ശേബയിലെ രാജ്ഞി ശലോമോനന്‍െറ കീര്‍ 
9 ത്തിയെപ്പറ്റികേട്ടു. വിഷമിപ്പിക്കുന്ന ചോദ്യ 
ങ്ങളുമായി ശലോമോനെ പരീക്ഷിക്കുവാന്‍ അ 
വള്‍ യെരൂശലേമില്‍ എത്തി. ശേബയിലെ രാ 
ജ്ഞിയോടൊപ്പം വലിയൊരുസംഘം ആളുകളു 
മുണ്ടായിരുന്നു. സുഗന്ധവ്യഞ്ജനങ്ങള്‍, ധാരാ 
ഒംസ്വര്‍ണ്ണം, വിലപിടിച്ചകല്പുകള്‍ എന്നിവ 
പേറിയ ഒട്ടകങ്ങള്‍ അവരോടൊപ്പമുണ്ടായിരു 
ന്നു. അവള്‍ ശലോമോനെ സമീപിച്ചു സംസാ 
രിച്ചു. അവള്‍ക്ക്‌ ശലോമോനോടു ചോദിക്കാന്‍ 
അനേകം ചോദ്യങ്ങളുണ്ടായിരുന്നു. അവളുടെ 
മുഴുവന്‍ചോദ്യങ്ങള്‍ക്കും ശലോമോന്‍ ഉത്തരം 
നല്‍കി. ശലോമോന്‍ ഉത്തരം പറയാന്‍ കഴിയാ 
ത്ത ചോദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 3ശലോ 
മോനന്‍െറ ജ്ഞാനവും അയാളുടെ കൊട്ടാരവും 
ശേബയിലെരാജ്ഞി കണ്ടു. ശ്രലോമോന്‍െറ 
യും അയാളുടെ മുഖ്യഉദ്യോഗസ്ഥന്മാരുടെയും 
മേശമേലിരിക്കുന്ന ആഹാരപദാര്‍ത്ഥങ്ങളും 
ശേബയിലെരാജ്ഞി കണ്ടു. അയാളുടെ സേവ 
കര്‍ പണിയെടുക്കുന്നതും അവര്‍ ധരിച്ചിരിക്കു 
ന്ന വസ്ത്രങ്ങളും അവള്‍ കണ്ടു. ശലോമോനന്‍െറ 
വീഞ്ഞു വിളമ്പുകാരെയും അവര്‍ ധരിച്ചിരുന്ന 
വസ്ത്രങ്ങളും അവള്‍കണ്ടു. യഹോവയുടെ ആ 
ലയത്തില്‍ ശലോമോന൯ഒരുക്കിയിരിക്കുന്ന ഹോ 
മയാഗവും അവള്‍കണ്ടു. ഇതെല്ലാം കണ്ടപ്പോള്‍ 
ശേബയിലെരാജ്ഞി അമ്പരന്നു! ടഅപ്പ്പോള്‍ അ 
വൾ ശലോമോന്‍രാജാവിനോടു പറഞ്ഞു, “അ 
ങ്ങയുടെ മഹാകൃത്യങ്ങളെപ്പറ്റിയും അങ്ങയുടെ 
ജ്ഞാനത്തെപ്പറ്റിയും ഞാനെനന്‍െറരാജ്യത്തു കേ 
ടുതൊക്കെ ശരിതന്നെ. ഇവിടെവന്ന്‌ എന്‍െറ 
സ്വന്തം കണ്ണുകൊണ്ട്‌ കാണുംവരെ ഞാനിതൊ 
ന്നും വിശ്വസിച്ചിരുന്നില്ല. ഓ, അങ്ങയുടെ മഹാ 
ജ്ഞാനത്തിന്‍െറ പകുതിപോലും എനിക്കു പ 
റഞ്ഞുതന്നിരുന്നില്ല! ഞാന്‍ കേട്ട കഥകളെക്കാ 
ളും വലിയവനാണങ്ങ്‌! 7അങ്ങയുടെ ഭാര്യമാരും 
ഉദ്യോഗസ്ഥന്മാരും വളരെ ഭാഗ്യശാലികള്‍! അ 
ങ്ങയെ സേവിക്കുമ്പോള്‍ അങ്ങയുടെ ജ്ഞാനം 
അവര്‍ക്ക്‌ കേള്‍ക്കാമല്ലോ! അങ്ങയുടെ ദൈവ 
മാകുന്ന യഹോവയ്ക്കു സ്തുതിയായിരിക്കട്ടെ! 
അദ്ദേഹം അങ്ങയില്‍ സന്തുഷ്ടനായിരിക്കുക 
യും അങ്ങയുടെ ദൈവമാകുന്ന യഹോവയ്ക്കു 
വേണ്ടി അവന്‍റെ സിംഹാസനത്തില്‍ അങ്ങ 
യെ രാജാവാക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങ 
യുടെ ദൈവം യിസ്രായേലിനെ സ്നേഹിക്കുക 
യും എന്നെന്നും അതിനെ പിന്തുണയ്ക്കുകയും 
ചെയ്യുന്നു. ഇക്കാരണത്താലാണ്‌ ന്യായയുക്ത 
വും നേരായതുമായ മാര്‍ഗ്ഗത്തില്‍ പ്രവര്‍ത്തി 
ക്കാന്‍ അങ്ങയെ യിസ്ധായേലിനന്‍െറ രാജാവാ 
ക്കിയത്‌.” 

9അനന്തരം ശേബയിലെരാജ്ഞി ശലോമോന്‍ 
നൂറ്റിയിരുപതുതാലന്തു സ്വര്‍ണ്ണവും ധാരാളം 
സുഗന്ധവ്യഞ്ജനങ്ങളും അമുല്യരത്നങ്ങളും സ 
മ്മാനിച്ചു. ശേബയിലെ രാജ്ഞി നല്‍കിയതു 
പോലെ അത്ര സുഗന്ധവ്യഞ്ജനങ്ങള്‍ മറ്റാരും 
നല്‍കിയിട്ടില്ല. 























2 ദിനവൃത്താന്തം 9:10-10:4 


10ഹുരാമിന്‍െറയും ശലോമോനന്‍െറയും ദാസ 
ന്മാര്‍ ഓഫീരില്‍നിന്നും സ്വര്‍ണ്ണം കൊണ്ടു 
വന്നു. രക്തചന്ദനത്തടികളും അമൂല്യരതങ്ങളും 
അവര്‍ കൊണ്ടുവന്നു. വരക്തചന്ദനത്തടികൊ 
ണ്ട്‌ ശലോമോന്‍രാജാവ്‌ യഹോവയുടെ ആലയ 
ത്തിനും തന്‍െറ കൊട്ടാരത്തിനും പടികള്‍ 
പണിതു. ഗായകര്‍ക്കുള്ള വിപഞ്ചികകളും 
കിന്നരങ്ങളും ശലോമോന്‍ ചന്ദനത്തടികൊണ്ടു 
ണ്ടാക്കി. യെഹൂദരാജ്യത്തിലെ രക്തചന്ദനത്തടി 
കൊണ്ടുണ്ടാക്കിയ ആ ഉപകരണങ്ങള്‍ പോലെ 
മനോഹരമായവ ആരും കണ്ടിട്ടില്ല. 

12ശേബയിലെ രാജ്ഞി ആവശ്യപ്പെട്ടതും അ 
വള്‍ക്കാവശ്യമുള്ളതുമായ എല്ലാം ശലോമോന്‍ 
രാജാവു നല്‍കി. അവനു നല്‍കാ൯ അവള്‍ 
കൊണ്ടുവന്നതിലുമധികം അദ്ദേഹം അവള്‍ക്കു 
കൊടുത്തു. അനന്തരം ശേബാരാജ്ഞിയും 
സേവകന്മാരും അവിടെനിന്നും പോയി. അവര്‍ 
തങ്ങളുടെ സ്വരാജ്യത്തേക്കു മടങ്ങി. 











ശലോമോന്‍െറ മഹാധനം 

13ഒരു വര്‍ഷത്തിനുള്ളില്‍ ശലോമോനു കി 
ട്ടിയസ്വര്‍ണ്ണം അറുന്നൂറ്റിയറുപത്താറു താലന്താ 
ണ്‌.4സഞ്ചരിക്കുന്ന കച്ചവടക്കാരും വ്യാപാരിക 
ളു. ശലോമോനു വളരെസ്വര്‍ണ്ണം കൊണ്ടുവന്നു. 
അരാബ്യയിലെ മുഴുവ൯രാജാക്കന്മാരും ദേശാ 
ധിപന്മാരും ശലോമോന്‍ സ്വര്‍ണ്ണവും വെള്ളി 
യും കൊണ്ടുവന്നു. അടിച്ചു പരത്തിയ സ്വര്‍ 
ണ്ണം കൊണ്ട്‌ ശലോമോനന്‍രാജാവ്‌ ഇരുന്നൂറു വ 

യ പരിചകളുണ്ടാക്കി. ഓരോ പരിചയ്ക്കും 
വേണ്ടി അറുന്നുറുബീകാസ്വര്‍ണ്ണം ഉപയോഗി 
ച്ചു. 1അടിച്ചു പരത്തിയ സ്വര്‍ണ്ണംകൊണ്ട്‌ ശ 
ലോമോന്‍ മുന്നൂറു ചെറിയപരിചകളും ഉണ്ടാ 
ക്കി. ഓരോപരിചയുമുണ്ടാക്കാ൯ന്‍ ശലോമോന്‍ 
മുന്നൂറുബീകാ സ്വര്‍ണ്ണം വീതം ഉപയോഗിച്ചു. 
സ്വര്‍ണ്ണപ്പരിചകള്‍ ശലോമോന്‍ ലെബാനോ 
നിലെ വന ശൂഹത്തില്‍ വച്ചു. 

17ശലോമോന്‍ രാജാവ്‌ ആനക്കൊമ്പുകൊണ്ട്‌ 
ഒരു വലിയ സിംഹാസനം ഉണ്ടാക്കി. സിംഹാ 
സനത്തെ അദ്ദേഹം തനിസ്വര്‍ണ്ണുംകൊണ്ട്‌ പൊ 
തിഞ്ഞു. 18സിംഹാസനത്തിന്‌ ആറു പടികളു 
ണ്ടായിരുന്നു. അതിന്‌ സ്വര്‍ണ്ണംകൊണ്ടുണ്ടാക്കി 
യ ഒരു പാദപീഠവുമുണ്ടായിരുന്നു.സിംഹാസ 
നത്തിന്‍െറ സം കൈ 
ത്താങ്ങുകളുണ്ടാക്കിയിരുന്നു. ഓരോ കൈത്താ 
ങ്ങിനും സമീപം ഓരോ സിംഹപ്രതിമകളുണ്ടാ 
യിരുന്നു. ആറു പടികളുടെയും വശങ്ങളി 
ലായി പന്ത്രണ്ടു സിംഹപ്രതിമകളുണ്ടായി 
രുന്നു. ഓരോ പടിയുടെയും ഓരോവശത്ത്‌ ഒരു 
സിംഹം വീതം. മറ്റൊരു രാജ്യത്തും ഇത്തരത്തി 
ലൊരു സിംഹാസനമുണ്ടാക്കപ്പെട്ടിട്ടില്ല. 2ശ 
ലോമോന്‍്രാജാവിന്‍െറ പാനപാത്രങ്ങള്‍ മുഴു 














450 


രാജാവിനെക്കാളും ധനികനും ജ്ഞാനിയുമാ 
യിത്തീര്‍ന്നു. 23വിവേകപൂര്‍വ്വമായ തീരുമാന 
ങ്ങള്‍ കേള്‍ക്കാന്‍ ഭൂമിയിലെ എല്ലാ രാജാക്കന്മാ 
രും ശലോമോനെ സന്ദര്‍ശിച്ചിരുന്നു. ദൈവ 
മാണ്‌ ശലോമോന്‍ ആ ജ്ഞാനം നല്‍കിയത്‌. 
24എല്ലാ വര്‍ഷവും രാജാക്കന്മാര്‍ ശലോമോന്‍ 
സമ്മാന ങ്ങള്‍ കൊണ്ടുവന്നു. വെള്ളി, സ്വര്‍ണ്ണം 
എന്നിവ കൊണ്ടുള്ള സാധനങ്ങള്‍, വസ്ത്ര 
ങ്ങള്‍, മീറാ, സുഗന്ധദ്രവ്യങ്ങള്‍, കുതിരകള്‍, 
കോവര്‍കഴുതകള്‍ എന്നിവ അവര്‍ കൊണ്ടു 
വന്നു. 

കുതിരകളെയും തേരുകളും സൂക്ഷിക്കാന്‍ 
നാലായിരം ലായങ്ങള്‍ ശലോമോനുണ്ടായിരു 
ന്നു. പന്തീരായിരം തേരാളികളും അദ്ദേഹത്തിനു 
ണ്ടായിരുന്നു. അവരെ പ്രത്യേക നഗരങ്ങളിലും 
തന്നോടൊപ്പം യെരൂശലേമിലുമാണദ്ദേഹം പാ 
ര്‍പ്പിച്ചത്‌.2യൂഹ്രട്ടീസുനദി മുതല്‍ ഫെലിസ്ത്യ 
രുടെ രാജ്യംവരെയും ഈജിപ്തിന്‍റെ അതിര്‍ 
ത്തിവരെയുമുള്ള എല്ലാ രാജാക്കന്മാരുടെയും രാ 
ജാവായിരുന്നു ശലോമോന്‍. 2ശലോമോന്‍ രാ 
ജാവിന്‌ സാധാരണ കല്ലുപോലെ സുലഭമായി 
വെള്ളിയുണ്ടായിരുന്നു. താഴ്വാരങ്ങളിലെ കാട്ട 
ത്തിമരംപോലെ സുലഭമായി ദേവാദാരുമരങ്ങ 
ളും ഉണ്ടായിരുന്നു. 28ജനങ്ങള്‍ ഈജിപ്തില്‍ 
നിന്നും മറ്റെല്ലാ രാജ്യങ്ങളില്‍നിന്നും കുതിര 
കളെ കൊണ്ടുവന്ന്‌ ശലോമോനു നല്‍കി. 














ശലോമോന്‍െറ മരണം 

ശലോമോന്‍ ആദ്യംമുതല്‍ അവസാനംവരെ 
ചെയ്ത മറ്റ്‌ എല്ലാകാര്യങ്ങളും പ്രവാചകനായ 
നാഥാനന്‍െറെ ലിഖിതങ്ങളിലും “ശീലോന്യനായ 
അഹ്യായുടെ പ്രവചനങ്ങളിലും ഇദ്ദോ എന്ന 
ദര്‍ശകനന്‍െറ ദര്‍ശനങ്ങളിലും രേഖപ്പെടുത്തിയി 
ട്ടുണ്ട്‌. ഇദ്ദോ ഒരു ദര്‍ശകനായിരുന്നു. നെബാ 
ത്തിന്‍െറപൂത്രനായ യൊരോബെയാമിനെപ്പറ്റി 
എഴുതിയത്‌ ഇദ്ദേഹമാണ്‌. 34ശലോമോന്‍ നാല്പ 
തുവര്‍ഷം യെരുശലേമില്‍ യിസ്രായേലിന്‍റെ 
മുഴുവനും രാജാവായിരുന്നു. 31അനന്തരം ശലോ 
മോന്‍ മരിക്കുകയും തന്‍െറ പൂര്‍വ്വികരോടൊ 
പ്പം വിശ്രമിക്കുകയും ചെയ്തു. ജനങ്ങള്‍ അദ്ദേ 
ഹത്തെ തന്‍െറപിതാവായ ദാവീദിന്‍െറ നഗര 
ത്തില്‍ സംസ്കരിച്ചു. ശലോമോനന്‍െറ സ്ഥാന 
ത്ത്‌ അദ്ദേഹത്തിന്‍െറ പുത്രന്‍ രെഹബെയാം 
രാജാവായി. 











രെഹബെയാമിന്‍െറ വിഡ്ഡിത്തം 

രെഹബെയാമിനെ രാജാവാക്കുവാ൯ യി 
LO ത ശെഖേംപട്ടണത്തിലേ 
ക്കു പോയതിനാല്‍ അയാളും അങ്ങോട്ടേക്കു 
പോയി. ശലോമോന്‍രാജാവില്‍നിന്നും ഒളി 





വനും സ്വര്‍ണ്ണംകൊണ്ടുണ്ടാക്കിയവയാണ്‌. ലെ 
ബാനോനിലെ വനഗുഹത്തിലെ മൂഴുവന്‍ ഉപ 
കരണങ്ങളും തനിത്തങ്കം കൊണ്ടുണ്ടാക്കിയവ 
യാണ്‌. ശലോമോന്‍െറകാലത്ത്‌ വെള്ളി അത്ര 
വിലപ്പിടിപ്പുള്ളതായി കരുതപ്പെട്ടിരുന്നില്ല. 
മശലോമോന്‍രാജാവിനന്‍െറ കപ്പലുകള്‍ തര്‍ശീ 
ശിലേക്കു പോയിരുന്നു. ഹൂരാമി്റ്റ നാവിക 
രായിരുന്നു ശലോമോന്‍െറ കുപ്പലോടിച്ചിരു 
ന്നത്‌. എല്ലാ മൂന്നാംവര്‍ഷവും ഈ ര 
തര്‍ശീശില്‍നിന്നും സ്വര്‍ണ്ണം, വെള്ളി, ആന 
ക്കൊമ്പ്‌, ആൾക്കുരങ്ങ്‌, മയിലുകള്‍ എന്നിവ 
ശലോമോനായി കൊണ്ടുവന്നിരുന്നു. 
മശലോമോന്‍രാജാവ്‌ ഭൂമിയിലെ മറ്റേതൊരു 








ച്ചോടി ഈജിപ്തില്‍ വസിക്കുകയായിരുന്നു 
യൊരോബെയാം. നെബാത്തിന്‍െറ പൂത്രനാ 
യിരുന്നു യൊരോബെയാം. രെഹബെയാം 
പൂതിയ രാജാവാകാന്‍ പോകുന്നുവെന്ന്‌ യൊ 
രോബെയാം അറിഞ്ഞു. അതിനാല്‍ യൊരോ 
ബെയാം ഈജിപ്തില്‍നിന്നും മടങ്ങിവന്നു. 3യി 
സ്രായേല്‍ജനത യൊരോബെയാമിനെയും 
തങ്ങളോടൊപ്പം വരാന്‍ വിളിച്ചു. അനന്തരം 
യൊരോബെയാമും മുഴുവന്‍ യിസ്രായേലുകാ 
രും രെഹബെയാമിനടുത്തേക്കു പോയി. അവര്‍ 
അയാളോടുപറഞ്ഞു, “രെഹബെയാം, 4നിന്‍െറ 
പിതാവ്‌ ഞങ്ങളുടെ ജീവിതം കഠിനമാക്കി. അത്‌ 
കൊടും ഭാരം ചുമക്കും പോലെയായിരുന്നു. ആ 





451 


ഭാരം ഒന്നുലഘൂകരിച്ചാല്‍ ഞങ്ങള്‍ നിന്നെ 
സേവിച്ചു കൊള്ളാം.” 

ടരെഹബെയാം അവരോടു പറഞ്ഞു, “മൂന്നു 
ദിവസങ്ങള്‍ക്കുശേഷം എന്‍െറയടുത്തു വരിക.” 
അതിനാല്‍ ജനങ്ങള്‍ പിരിഞ്ഞുപോയി. 

അനന്തരം രെഹബെയാംരാജാവ്‌ മുമ്പ്‌ ത 
ന്‍െറപിതാവായ ശലോമോനെ സേവിച്ചിരു 
ന്ന മൂപ്പന്മാരോടു സംസാരിച്ചു. രെഹബെയാം 
അവരോടു ചോദിച്ചു, “ഞാനവരോടു എന്തു പ 
റയണമെന്നാണ്‌ നിങ്ങളുടെ ഉപദേശം?” 

മൂപ്പന്മാര്‍ രെഹബെയാമിനോടു പറഞ്ഞു, 
“അങ്ങയ്ക്ക്‌ അവരോടു കാരുണ്ൃമുണ്ടെങ്കില്‍ 
അവരോടു നല്ലവാക്കുകള്‍ പറഞ്ഞാല്‍ അവര്‍ 
എക്കാലവും അങ്ങയുടെ ദാസന്മാരായിരിക്കും.” 

എന്നാല്‍ മൂപ്പന്മാര്‍ നല്‍കിയ ഉപദേശം 
രെഹബെയാം സ്വീകരിച്ചില്ല. രെഹബെയാം 
തന്നോടൊപ്പം വളര്‍ന്നവരും തന്‍െറ സേവകരു 
മായ ചെറുപ്പക്കാരുമായി സംസാരിച്ചു. 9രെഹ 
ബെയാം അവരോടു പറഞ്ഞു, “എനിക്ക്‌ എന്തു 
പദേശമാണ്‌ നിങ്ങള്‍ക്കു തരാനുള്ളത്‌? ജനങ്ങ 
ളോടു നമ്മളെന്താണു മറുപടിപറയേണ്ടത്‌? 
തങ്ങളുടെ ജോലി ലഘുകരിച്ചു കൊടുക്കമെ 
ന്നാണവര്‍ എന്നോടാവശ്യപ്പെട്ടത്‌. എന്‍െറ 
പിതാവ്‌ അവരുടെമേലേല്ലിച്ച ഭാരം കുറയ്ക്ക 
ണമെന്നും അവര്‍ ആവശ്യപ്പെട്ടു.” 

10അപ്പ്പോള്‍, രെഹബെയാമിനന്‍െറഒപ്പം വളര്‍ 
ന്നവരായ ആ ചെറുപ്പക്കാര്‍ അവനോടു പറ 
ഞ്ഞു, “അങ്ങയോടു സംസാരിച്ചവരോടു അങ്ങ്‌ 
ഇങ്ങനെ മറൂപടി നല്‍കുക. ജനങ്ങള്‍ അങ്ങ 
യോടു പറഞ്ഞത്‌, “അങ്ങയുടെ പിതാവ്‌ ഞങ്ങ 
ളുടെ ജീവിതം ദുഷ്കരമാക്കി. അതൊരു മഹാഭാ 
രം ചുമക്കുന്നതുപോലെയാണ്‌. എന്നാല്‍ ആ 
ഭാരം ലഘൂകരിക്കപ്പെടാ൯ന്‍ ഞങ്ങളാഗ്രഹിക്കു 
ന്നു.” എന്നാല്‍ രെഹബെയാം, അങ്ങു നല്‍കേണ്ട 
മറുപടി ഇതാണ്‌: അവരോടുപറയുക, “എന്‍െറ 
ചെറുവിരലിന്‌ എന്‍െറ പിതാവിന്‍െറ അരക്കെ 
ട്ടിനെക്കാള്‍ വണ്ണമുണ്ട്‌! 1എനന്‍െറ പിതാവ്‌ നി 
ഞങ്ങളുടെമേല്‍ മഹാഭാരം കയറ്റിവച്ചു. എന്നാല്‍ 
ഞാനത്‌ കൂടുതല്‍ ഭാരമുള്ളതാക്കും. എനന്‍െറെപി 
താവ്‌ നിങ്ങളെ ചാട്ടകൊണ്ടടിച്ചു. എന്നാല്‍ 
ഞാന്‍ നിങ്ങളെ മൂര്‍ച്ചയേറിയ ലോഹക്കഷണ 
ങ്ങള്‍ പിടിപ്പിച്ച ചാട്ട കൊണ്ടടിക്കും.”” 

മുന്നു ദിവസങ്ങള്‍ക്കുശേഷം യൊരോബെ 
യാമും മറ്റെല്ലാആളുകളും രെഹബെയാമിനന്‍െറ 
യടുത്തെത്തി. “മൂന്നാംദിവസം എനന്‍െറയടു 
ത്തേക്കു മടങ്ങിവരിക” എന്ന്‌ രെഹബെയാം 
രാജാവ്‌ അവരോടു പറഞ്ഞതനുസരിച്ചായിരു 
ന്നു അത്‌. 13അപ്പോള്‍ രെഹബെയാംരാജാവ്‌ 
അവരോടു പരുഷമായി സംസാരിച്ചു. മൂപ്പന്മാ 
രുടെ ഉപദേശം രെഹബെയാംരാജാവ്‌ സ്വീകരി 
ചില്ല. 4ചെറുപ്പക്കാരായ സുഹൃത്തുക്കള്‍ ഉപദേ 
ശിച്ചതു പോലെയാണ്‌ രെഹബെയാം ജനങ്ങ 
ളോടു സംസാരിച്ചത്‌. അദ്ദേഹം പറഞ്ഞു, 
“എന്റെറ പിതാവ്‌ നിങ്ങളുടെമേല്‍ മഹാഭാരം 
വച്ചു. എന്നാല്‍ ഞാനത്‌ കൂടുതല്‍ഭാരമുള്ളതാ 
ക്കും. എന്‍െറ പിതാവ്‌ നിങ്ങളെ ചാട്ട കൊണ്ട 
ടിച്ചു. എന്നാല്‍ ഞാന്‍ നിങ്ങളെ മൂര്‍ച്ചയേറിയ 
ലോഹത്തുണ്ടുകള്‍ പിടിപ്പിച്ച ചാട്ടകൊണ്ടടി 
ക്കും.” അങ്ങനെ ജനങ്ങളുടെ അപേക്ഷ രെഹ 
ബെയാംരാജാവ്‌ ചെവിക്കൊണ്ടില്ല. ദൈവം 
കാര്യങ്ങള്‍ മാറ്റി മറിച്ചതിനാലാണ്‌ അയാള്‍ 
ജനങ്ങളെ ശ്രദ്ധിക്കാതിരുന്നത്‌, ദൈവമാണങ്ങ 
നെ സംഭവിപ്പിച്ചത്‌. ശീലോന്യനായിരുന്ന 
അഹീയായിലൂടെ നെബാത്തിന്‍െറ പുത്രനായ 























2 ദിനവൃത്താന്തം 10:5-11:12 


യൊരോബെയാമിനോടു താന്‍ സംസാരിച്ച 
വാക്കുകള്‍ യാഥാര്‍ത്ഥ്യമാക്കുന്നതിനാണ്‌ 
യഹോവയങ്ങനെ സംഭവിപ്പിച്ചത്‌. 

1രെഹബെയാംരാജാവ്‌ തങ്ങളുടെ അഭ്യര്‍ത്ഥ 
നചെവിക്കൊള്ളാന്‍ കൂട്ടാക്കുന്നില്ലെന്ന്‌ യിസ്രാ 
യേല്‍ജനത മനസ്സിലാക്കി. അപ്പോള്‍ അവര്‍ 
രാജാവിനോടു പറഞ്ഞു, “ഞങ്ങള്‍ ദാവീദി 
ന്‍െറ കുടുംബത്തിന്‍റെ ഭാഗമാണോ? അല്ല! 
യിശ്ശലായിയുടെ ഭൂമിയുടെ പജം ഞങ്ങള്‍ക്ക്‌ കിട്ടു 
മോ? ഇല്ല! അതിനാല്‍ യിസ്രായേലേ, നാം 
നമ്മുടെ വസതിയിലേക്കുപോകുക. ദാവീദി 
ന്‍െറ പൂത്രന്‍ അവന്‍െറ ജനതയെ ഭരിച്ചുകൊ 
ട്ടെ!” അനന്തരം മുഴുവന്‍ യിസ്രായേലുകാരും 
സ്വഭവനത്തിലേക്കു മടങ്ങി. 17എന്നാല്‍ യിസ്രാ 
യേലുകാരില്‍ ചിലര്‍ യെഹൂദയിലെ പട്ടണങ്ങ 
ളില്‍ വസിച്ചിരുന്നു. രെഹബെയാം ആയിരുന്നു 
അവരുടെ രാജാവ്‌. 

18നിര്‍ബ്ുന്ധമായി പണിയെടുപ്പിക്കപ്പെട്ടവ 
രുടെചുമതല ഹദോരാമിനായിരുന്നു. രെഹബെ 
യാം അയാളെ യിസന്ധരായേലുകാര്‍ക്കിടയിലേക്ക 
യച്ചു.എന്നാല്‍ യിസ്രായേലുകാര്‍ ഹദോരാമി 
നെകല്ലെറിഞ്ഞുകൊന്നു. അനന്തരം രെഹബെ 
യാം തന്‍െറ തേരിലേക്കു ചാടിക്കയറി രക്ഷ 
ട്ടു. യെരൂശലേമിലേക്കാണയാള്‍ ഓടിപ്പോയത്‌. 
19അന്നുമുതല്‍ ഇപ്പോഴും യിസ്രായേല്‍ ദാവീദി 
ന്‍െറ കുടുംബവുമായി കലഹിച്ചുപോരുന്നു. 
] [തി രെഹബെയാം സ 

മര്‍ത്ഥരായ ഒരു ലക്ഷത്തിയെണ്‍പതിനാ 

യിരംഭടന്മാരെ സംഘടിപ്പിച്ചു. യെഹൂദാ, ബെ 
ന്യാമീ൯ഗോത്രങ്ങളില്‍നിന്നാണ്‌ അയാള്‍ ഈ 
ഭടന്മാരെസംഘടിപ്പിച്ചത്‌. തന്‍െറരാജ്യം വീണ്ടെ 
ടുക്കുന്നതിനുവേണ്ടി യിസ്രായേലിനോടു യു 
ദ്ധംചെയ്യാനാണയാള്‍ അവരെ സംഘടിപ്പിച്ച 
ര്‌. എന്നാല്‍ യഹോവയുടെ സന്ദേശം ശെമയ്യാ 
വിനുകിട്ടി. ഒരു ദൈവ പുരുഷനായിരുന്നു ശെമ 
യ്യാവ്‌. യഹോവ പറഞ്ഞു, 3*“ശെമയ്യാവേ, 
ശലോമോനന്‍െറപുത്രനും യെഹൂദയിലെ രാജാ 
വുമായ രെഹബെയാമിനോടു സംസാരിക്കുക. 
യെഹുദയിലും ബെന്യാമീനിലും താമസിക്കുന്ന 
എല്ലാ യിസ്രായേലുകാരോടും സംസാരിക്കുക. 
അവരോടുപറയുക: “യഹോവ ഇങ്ങനെ പറ 
യുന്നു: “നിങ്ങള്‍ നിങ്ങളുടെ സഹോദരന്മാര്‍ 
ക്കെതിരെ യുദ്ധം ചെയ്യരുത്‌! എല്ലാവരും ഭവന 
ങ്ങളിലേക്കു മടങ്ങട്ടെ. ഇങ്ങനെ സംഭവിപ്പിച്ചതു 
ഞാനാകുന്നു.” അതിനാല്‍ രെഹബെയാം രാജാ 
വും അയാളുടെ സൈന്യവും യഹോവയുടെ 
സന്ദേശം അനുസരിക്കുകയും പിന്മാറുകയും 
ചെയ്തു. അവര്‍ യൊരോബെയാമിനെ ആക്ര 


മിച്ചില്ല. 




















രെഹബെയാം യെഹുദയെ ശക്തമാക്കുന്നു 

ടരെഹബെയാം യെരൂശലേമില്‍ വസിച്ചു. 
ആക്രമണങ്ങളെ ചെറുക്കാന്‍ യെഹൂദയില്‍ 
ശക്തമായനഗരങ്ങള്‍ പണിതു. ബേത്ത്ലേ 
ഹെം, ഏതാം, തെക്കോവ, 7ബേത്ത്‌-സൂര്‍, സോ 
ഖോ, അദുല്ലാം .&ഗത്ത്‌, മരേശാ, സീഫ്‌, 9അദോ 
രയിം, ലാഖീശ്‌, അസേക്കാ, 1%&സാോരാ, അയ്യാ 
ലോൻ ,ഹെബ്രോന്‍ എന്നീ നഗരങ്ങള്‍ അയാള്‍ 
അറ്റകുറ്റപ്പണി ചെയ്ത്‌ ശക്തമാക്കി. ശക്തമായ 
ഈ നഗരങ്ങള്‍ യെഹൂദയിലും ബെന്യാമീനി 
ലും ആണ്‌. 1ബലപ്പെടുത്തിയ നഗരങ്ങളില്‍ 
അയാള്‍ നായകരെ നിയോഗിച്ചു. ആ നഗരങ്ങ 
ളില്‍ ഭക്ഷണം, എണ്ണ, വീഞ്ഞ്‌ എന്നിവ അദ്ദേ 
ഹം ശേഖരിക്കുകയും ചെയ്തു. 12കൂടാതെ രെഹ 


2 ദിനവൃത്താന്തം 11:13-12:10 


ബെയാം എല്ലാ നഗരങ്ങളിലും പരിചകളും 
കുന്തങ്ങളും വച്ച്‌ അവയെ കൂടുതല്‍ ബലപ്പെടു 
ത്തി. യെഹൂദാ, ബെന്യാമീന്‍ എന്നീ നഗരങ്ങ 
ളെയും അതിലെ ജനങ്ങളെയും രെഹബെയാം 
തന്‍െറ അധീനതയി ലാക്കി. 

13യി(സ്രായേലിലെമ്പാടുമുള്ള പുരോഹിത 
ന്മാരും ലേവ്യരും രെഹബെയാമിനെ പിന്താങ്ങു 
കയും അയാളോടൊപ്പം ചേരുകയും ചെയ്തു. 
14ലേവ്യര്‍ തങ്ങളുടെ പുല്‍പ്രദേശങ്ങളും തങ്ങളു 
ടെ സ്വന്തം ഭൂമിയുംവിട്ട്‌ യെരൂശലേമിലേക്കും 
യെഹൂദയിലേക്കും വന്നു. അവര്‍ യഹോവ 
യുടെ പൂരോഹിതന്മാരായിരിക്കുന്നതും ജന 
ത്തിന്‌ ശുശ്രൂഷ നടത്തുന്നതും യൊരോബെയാ 
മും അയാളുടെ പുത്രന്മാരും നിഷേധിച്ചതിനാ 
ലാണ്‌ ലേവ്യര്‍ അങ്ങനെ ചെയ്തത്‌. 15ഉന്നത 
സ്ഥലങ്ങളില്‍ * ശുശ്രൂഷ നടത്താന്‍ യൊരോ 
ബെയാം തനെറസ്വന്തം പുരോഹിന്മാരെ തെര 
ഞ്ഞെടുത്തിരുന്നു. ആ ഉന്നതസ്ഥലങ്ങളില്‍ 
അയാള്‍ താനുണ്ടാക്കിയ കോലാടിന്‍െറയും 
പശുക്കുട്ടിയുടെയും വിഗ്രഹങ്ങള്‍ വച്ചിരുന്നു. 
1ലേവ്യര്‍ യിസ്രായേല്‍ വിട്ടപ്പോള്‍, യിനസ്രായേ 
ലിന്റ ദൈവമായ യഹോവയില്‍ വിശ്വസി 
ച്ചിരുന്ന യിസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളി 
ലുംപെട്ടവര്‍ തങ്ങളുടെ പിതാക്കന്മാരുടെ 
യഹോവയാകുന്ന ദൈവത്തിന്‌ ബലിയര്‍പ്പി 
ക്കുവാ൯ യെരൂുശലേമിലേക്കുവന്നു. 17അവര്‍ 
യെഹൂദാരാജ്യത്തെ ശക്തമാക്കി. ശലോമോ 
ന്‍െറ പുത്രനായ രെഹബെയാമിനെ അവര്‍ 
മൂന്നു വര്‍ഷത്തേക്കു പിന്തുണയ്ക്കുകയും ചെ 
യ്തു. ദാവീദും ശലോമോനും ജീവിച്ചതുപോ 
ലെ അവരും ജീവിച്ചിരുന്നതിനാലാണ്‌ അവര 
ന്ന്‌ അങ്ങനെ ചെയ്തത്‌. 























രെഹബെയാമിന്‍െറ കുടുംബം 

18രെഹബെയാം മഹലാത്തിനെ വിവാഹംക 
ഴിച്ചു. യെരിമോത്ത്‌ അവളുടെപിതാവ്‌. അബീ 
ഹയീല്‍ ആയിരുന്നു അവളുടെ അമ്മ. യെരിമോ 
ത്ത്‌ ദാവീദിന്‍റെ പുത്രനായിരുന്നു. അബീഹ 
യീല്‍ ഏലീയാബിനന്‍െറ പുത്രിയും. ഏലീയാബ്‌ 
യിശ്ശായിയുടെ പുത്രനും. 13 ൭ഹലാത്ത്‌, രെഹ 
ബെയാമിന ഈ പുത്രന്മാരെ നല്‍കി: യെയൂശ്‌, 
ശെമര്യാവ്‌, സാഹം. 20അനന്തരം രെഹബെയാം 
മയഖയെ വിവാഹം കഴിച്ചു. അബ്ശാലോമി 
ന്‍െറ പനത്രിയായിരുന്നു മയഖാ. മയഖാ രെഹ 
ബെയാമിനു നല്‍കിയ പുത്രന്മാര്‍: അബീയാവ്‌, 
അത്ഥായി, സീസ, ശെലോമീത്ത്‌. 2രെഹബെ 
യാം തന്‍െറ മറ്റെല്ലാഭാര്യമാരെയും ദാസിമാരെ 
യുംകാള്‍ മയഖയെ സ്നേഹിച്ചു. അബ്ശാലോ 
മിന്‍െറ പനത്രിയായിരുന്നു മയഖാ. രെഹബെ 
യാമിന്‌ പതിനെടുഭാര്യമാരും അറുപതു ദാസി 
മാരും ഉണ്ടായിരുന്നു. ഇരുപത്തെട്ടു പുത്രന്മാരു 
ടെയും അറുപതു പുത്രിമാരുടെയും പിതാവാ 
യിരുന്നു രെഹബെയാം. 

മാതന്‍െറ സഹോദരന്മാര്‍ക്കിടയില്‍ നേതാവാ 
യി രെഹബെയാം അബീയാവിനെ തെരഞ്ഞെ 
ടുത്തു. അബീയാവിനെ രാജാവാക്കാ൯ന്‍ ആഗ്ര 
ഹിച്ചതുകൊണ്ടാണ്‌ രെഹബെയാം അങ്ങനെ 
ചെയ്തത്‌. 23രെഹബെയാം വളരെ വിവേക 
പൂര്‍വ്വംപെരുമാറി. തന്‍െറ പുത്രന്മാരെ യെഹൂദ 
യിലും ബെന്യാമീനിലുമുള്ള ശക്തമായ എല്ലാ 
നഗരങ്ങളിലേക്കും അയച്ചു. രെഹബെയാം 
തന്‍െറ പുൂത്രന്മാര്‍ക്കാവശ്യമായ സാധനങ്ങളും 











ഉന്നതസ്ഥലങ്ങള്‍ ആരാധനാസ്ഥലങ്ങള്‍. 


452 


നല്‍കി. അയാള്‍ തന്‍െറ പുത്രന്മാര്‍ക്കു ഭാര്യമാ 
രെയും തേടിക്കൊടുത്തു. 


ഈജിപ്തുരാജാവായ ശീശക്‌ 
യെരൂശലേം ആക്രമിക്കുന്നു 
രെഹബെയാം ശക്തനായ ഒരു രാജാവാ 

12 യി. അയാള്‍ തന്‍െറ രാജ്യം ശക്തമാക്കുക 
യുംചെയ്തു. അനന്തരം രെഹബെയാമും യെ 
ഹൂദാരാജ്യത്തുനിന്നുള്ള സകലജനവും യഹോ 
വയുടെനിയമം അനുസരിക്കുവാന്‍ വിസമ്മതി 
ച്ചു. രെഹബെയാം രാജാവായതിനന്‍െറ അഞ്ചാം 
വര്‍ഷം ശീശക്‌ യെരൂശലേംനഗരം ആക്രമിച്ചു. 
ഈജിപ്തിലെ രാജാവായിരുന്നു ശീശക്‌. രെഹ 
ബെയാമും യെഹുദാജനതയും യഹോവയോടു 
വിശ്വാസംപ്രകടിപ്പിക്കാത്തതിനാലാണങ്ങനെ 
സംഭവിച്ചത്‌. ശീശകിന്‌ ആയിരത്തിയിരുനുറു 
രഥങ്ങള്‍, അറുപതിനായിരം കൂതിരക്കാര്‍, എ 
ണ്ലിയാലൊടുങ്ങാത്തത്ര അംഗങ്ങളുള്ള കാലാള്‍ 
പൂടയും ഉണ്ടായിരുന്നു. ശീശകിന്‍െറ വലിയ 
സേനയില്‍ ലൂബ്യ൯ഭടന്മാര്‍, സുക്ൃഭടന്മാര്‍, 
എത്വയോപ്യന്‍ഭടന്മാര്‍ എന്നിവരുണ്ടായിരുന്നു. 
ശ്രീശക്‌ യെഹൂദയിലെ ശക്തമായ നഗരങ്ങളെ 
തോല്പിച്ചു. അനന്തരം ശീശക്‌ തന്‍െറസേനയെ 
യെരൂശലേമിലേക്കു കൊണ്ടുവന്നു. 

ടഅപ്പോള്‍ പ്രവാചകനായ ശെമയ്യാവ്‌ രെഹ 
ബെയാമിന്‍െറയും യെഹൂദയിലെ നേതാക്കളു 
ടെയും അടുത്തെത്തി. ശീശകിനെ ഭയന്നിരുന്ന 
തിനാല്‍ ആ നേതാക്കളെല്ലാം യെരൂശലേമില്‍ 
ഒത്തുകൂടിയിരുന്നു. ശെമയ്യാവ്‌, രെഹബെയാമി 
നോടും യെഹൂദയിലെ നേതാക്കളോടുമായി 
പറഞ്ഞു,“യഹോവ പറയുന്നത്‌ ഇതാകുന്നു: 
“രെഹബെയാം, നീയും യെഹൂദക്കാരും എന്നില്‍ 
നിന്നകലുകയും എന്നെ അനുസരിക്കാന്‍ കൂട്ടാ 
ക്കാതെയിരിക്കുകയും ചെയ്തു. അതിനാല്‍ 
ശീശകിനെ നേരിടാന്‍ സഹായിക്കാതെ നിന്നെ 
ഞാന്‍ ഒറ്റയ്ക്കാക്കി പോകുന്നു.” 

അപ്പോള്‍ യെഹൂദയിലെ നേതാക്കളും രെഹ 
ബെയാം രാജാവും വളരെ ദുഃഖിക്കുകയും സ്വ 
യം വിനീതരാകുകയും ചെയ്തു. അവര്‍ പറ 
ഞ്ഞു, “യഹോവ നീതിമാനാകുന്നു.” 

രാജാവും നേതാക്കളും സ്വയം താഴ്ന്നവരാ 
യെന്ന്‌ യഹോവ മനസ്സിലാക്കി. അപ്പോള്‍ ശെമ 
യ്ാാവിനു യഹോവയില്‍ നിന്നുള്ള സന്ദേശം 
ലഭിച്ചു. യഹോവ ശെമയ്യാവിനോടു പറഞ്ഞു, 
“രാജാവും നേതാക്കളും തങ്ങളെത്തന്നെ വിനീത 
രാക്കിയിരിക്കുന്നു. അതിനാല്‍ ഞാനവരെ നിഗ്ര 
ഹിക്കുകയില്ല. പക്ഷേ ഞാനവരെ ഉടനെ രക്ഷി 
ക്കും. എന്‍െറ ദേഷ്യം യെരൂശലേമിനുമേല്‍ വിത 
റാന്‍ ശീശകിനെ ഞാനുപയോഗിക്കുകയില്ല. 
എന്നാല്‍ യെരൂശലേംജനത ശീശകിന്‍െറ ദാസ 
ന്മാരാകും. എന്നെ സേവിക്കുന്നതുപോലെയല്ല 
മറ്റു രാജാക്കന്മാരെ സേവിക്കുന്നതെന്ന്‌ അവര്‍ 
മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണങ്ങനെ സം 
ഭവിക്കുന്നത്‌.” 

ഈജിപ്തിലെ രാജാവായിരുന്ന ശീശക്‌ യെ 
രൂശലേം ആക്രമിക്കുകയും യഹോവയുടെ ആല 
യത്തിലെ ധനം അപഹരിക്കുകയും ചെയ്തു. 
രാജകൊട്ടാരത്തിലെ സമ്പത്തും അയാള്‍ അപ 
ഹരിച്ചു. ശീശക്‌ എല്ലാം എടുക്കുകയും അവ 
കടത്തിക്കൊണ്ടുപോവുകയും ചെയ്തു. ശലോ 
മോന്‍നിര്‍മ്മിച്ച സ്വര്‍ണ്ണപ്പരിചകളും അയാള്‍ 
എടുത്തുകൊണ്ടുപോയി. 1രെഹബെയാം രാ 
ജാവ്‌ സ്വര്‍ണ്ണപ്പരിചകളുടെസ്ഥാനത്ത്‌ ഓട്ടു 
പരിചകള്‍ നിര്‍മ്മിച്ചുവച്ചു. രെഹബെയാം ആ 























453 


ഓട്ടുപരിചകള്‍ കൊട്ടാരം കാവലിന്‍െറ ചുമത 
ലക്കാരായനായകരെ ഏല്ലിച്ചു. 1രാജാവ്‌ 
യഹോവയുടെ ആലയത്തില്‍ കടക്കുമ്പോഴൊ 
ക്കെ കാവല്‍ക്കാര്‍ ഓട്ടുപരിചകള്‍ പുറത്തേക്കു 
ചുമക്കും. പിന്നെ അവരതു കാവല്‍മുറിയില്‍ 
തിരികെവയ്ക്കും. 

12രെഹബെയാം സ്വയം വിനീതനായപ്പോള്‍ 
യഹോവ രെഹബെയാമില്‍നിന്നും തന്‍െറ കോ 
പത്തെ തിരിച്ചു. അതിനാല്‍ യഹോവ രെഹ 
ബെയാമിനെ മുഴുവന്‍ നശിപ്പിച്ചില്ല. യെഹൂദ 
യില്‍ കുറെ നന്മകളുണ്ടായിരുന്നു. 

13രെഹബെയാംരാജാവ്‌ സ്വയം യെരൂശലേ 
മിലെ ശക്തനായൊരു രാജാവായി. രാജാവാകു 
മ്പോള്‍ അദ്ദേഹത്തിന്‌ നാല്പത്തൊന്നു വയസ്സാ 
യിരുന്നു പ്രായം. രെഹബെയാം പതിനേഴുകൊ 
ല്ലം യെരൂശലേമില്‍രാജാവായിരുന്നു. യെരൂശ 
ലേംനഗരമായിരുന്നു യഹോവ യിസ്രായേല്‍ 
ഗോത്രങ്ങള്‍ക്കിടയില്‍നിന്നും തെരഞ്ഞെടുത്ത 
ത്‌. തന്‍െറനാമം യെരൂശലേമില്‍ സ്ഥാപിക്കുന്ന 
തിനായിരുന്നു യഹോവ അങ്ങനെ ചെയ്തത്‌. 
നയമാ ആയിരുന്നു രെഹബെയാമിന്‍െറ അമ്മ. 
അമ്മോന്‍കാരിയായിരുന്നു നയമാ. 4യഹോവ 
യെ അനുസരിക്കാന്‍ രെഹബെയാം മനസ്സില്‍ 
നിശ്ചയിക്കാത്തതിനാല്‍ അയാള്‍ ദുഷ്പ്രവ്ൃ 
ത്തികള്‍ ചെയ്തു. 

1രാജാവായിരുന്നപ്പോള്‍ രെഹബെയാം ആ 
ദ്യം മുതല്‍ തന്‍െറ ഭരണത്തിന്‍റെ അവസാനം 
വരെ ചെയ്തകാര്യങ്ങള്‍ ശെമയ്യാ പ്രവാചക 
ന്‍െറ ലിഖിതങ്ങളിലും ദൈവപുരുഷനായ ഇ 
ദ്ദോവിന്‍െറ ലിഖിതങ്ങളിലും രേഖപ്പെടുത്തി 
യിട്ടുണ്ട്‌. അവര്‍ കുടുംബചരിത്രങ്ങളെഴുതി. ത 
ങ്ങളുടെ ഭരണകാലം മുഴുവനും രെഹബെയാം 
രാജാവും യൊരോബെയാം രാജാവും പരസ്പ 
രം യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. 1രെഹബെ 
യാം തന്‍െറപൂര്‍വ്വികരോടൊപ്പം വിശ്രമിച്ചു. 
രെഹബെയാം ദാവീദിന്‍റെ നഗരത്തില്‍ സം 
സ്കരിക്കപ്പെട്ടു. അനന്തരം രെഹബെയാമി 
ന്‍െറ പുത്രന്‌ അബീയാവ്‌ പൂതിയ രാജാവായി. 








അബീയാവ്‌ യെഹൂദയിലെ രാജാവ്‌ 
യിന്ധരായേല്‍രാജാവെന്ന നിലയില്‍ യൊ 
] രോബെയാംരാജാവിന്‍െറ പതിനെട്ടാംവ 
ര്‍ഷം അബീയാവ്‌ യെഹൂദയിലെ പുതിയരാജാ 
വായി.അബീയാവ്‌ യെരൂശലേമില്‍ മൂന്നുവര്‍ 
ഷംരാജാവായിരുന്നു. മീഖായാ ആയിരുന്നു അ 
ബീയാവിന്‍െറ മാതാവ്‌. ഈരീയേലിന്‍െറ 
പുത്രിയായിരുന്നു മീഖായാ. ഗിബെയാ പട്ടണ 
ക്കാരനായിരുന്നു ഈരീയേല്‍. അബീയാവിനും 
യൊരോബെയാമിനുമിടയില്‍ യുദ്ധമുണ്ടായി. 
ദഅബീയാവിന്‍െറ സൈന്യത്തില്‍ ധൈരൃശാ 
ലികളായ നാലുലക്ഷം ഭടന്മാരുണ്ടായിരുന്നു. അ 
ബീയാവ്‌ ആ സൈന്യത്തെ യുദ്ധത്തില്‍നയി 
ച്ചു. യൊരോബെയാമിന്‌ ധൈരൃശാലികളായ 
എടു ലക്ഷം ഭടന്മാരുണ്ടായിരുന്നു. അബീയാവു 
മായുള്ള യുദ്ധത്തിന്‌ യൊരോബെയാം തയ്യാ 
റായി. 
അനന്തരം അബീയാവ്‌ എഫ്രയീം മലമ്പ്പ 
ദേശത്തെ സെമരായീംപര്‍വ്വതത്തിന്മേല്‍ നിന്നു. 
അബീയാവുപറഞ്ഞു, “യൊരോബെയാമും മു 
ഴുവന്‍ യിസ്രായേലും ഞാന്‍ പറയുന്നതു ശ്ര 
ദ്ധിക്കുക! $യിസ്രായേലിന്‍െറെ ദൈവമാകുന്ന യ 
ഹോവ, ദാവീദിനും അവന്‍െറ പുത്രന്മാര്‍ക്കും 
എക്കാലവും യിസ്രായേലിനന്‍െറ രാജാക്കന്മാരാ 
കാനുള്ള അവകാശം നല്‍കിയ വിവരം നിങ്ങള 











2 ദിനവൃത്താന്തം 12:11-13:13 


റിയണം. ഉപ്പിന്‍റെ ഒരു കരാറിലൂടെയാണ്‌ 
ദൈവം ദാവീദിന്‌ ആ അവകാശം നല്‍കിയത്‌. 
എന്നാല്‍ യൊരോബെയാം തന്‍െറ യജമാന 
നെതിരെതിരിഞ്ഞു! നെബാത്തിന്‍െറ പുത്ര 
നായ യൊരോബെയാം, ശലോമോന്‍െറ ഭൃത്യ 
ന്മാരിലൊരുവനായിരുന്നു. ശലോമോന്‍ ദാവീ 
ദിനന്‍െറെ പുത്രന്‍. "അനന്തരം വിലകെട്ട, കുറെ 
ചീത്തയാളുകള്‍ യൊരോബെയാമിനന്‍െറെ സുഹൃ 
ത്തുക്കളായുണ്ടായിരുന്നു. യൊരോബെയാമും 
അയാളുടെ ചീത്തകൂട്ടുകാരും ശലോമോന്‍റെ 
പുത്രനായ രെഹബെയാമിനെതിരായിരുന്നു. 
രെഹബെയാം ചെറുപ്പവും പരിചയക്കുറവുള്ള 
വനുമായിരുന്നു. അതിനാല്‍ അവന്‍ യൊരോ 
ബെയാമിനെയും അയാളുടെ ദുഷിച്ച സുഹൃ 
ത്തുക്കളെയും തടയാനായില്ല. 

8യൊരോബെയാമേ, ഇപ്പോള്‍ നീയും നി 
നന്‍െറയാളുകളും യഹോവയുടെ രാജ്യത്തിനെ 
തിരെ ഗൂഡാലോചന നടത്തുന്നു. യഹോവയു 
ടെ രാജ്യം ദാവീദിന്‍െറ പുത്രന്മാര്‍ക്ക്‌ അവകാശ 
പ്പെടുതാണ്‌. നിങ്ങള്‍ അനേകം പേരുണ്ട്‌. കൂടാ 
തെ നിങ്ങളുടെ “ദൈവങ്ങളായി യൊരോബെ 
യാം ഉണ്ടാക്കിയ സ്വര്‍ണ്ണക്കാളക്കുട്ടികളുമുണ്ട്‌. 
യഹോവയുടെ പുരോഹിതന്മാരെയും പിന്‍ 
ഗാമികളെയും ലേവ്യരെയും നിങ്ങള്‍ പുറത്താ 
ക്കി. അഹരോനന്‍െറ പുത്രന്മാരാണ്‌ പുരോഹിത 
ന്മാര്‍. നിങ്ങള്‍ നിങ്ങളുടെ സ്വന്തംപുരോഹിത 
രെ തെരഞ്ഞെടുത്തു. ഇതു ഭൂമിയിലെ മറ്റേതൊ 
രു രാഷ്ട്രവും ചെയ്യുന്നതുപോലെ തന്നെയുള്ള 
പ്രവൃത്തിയാണ്‌. നിങ്ങളെ സംബന്ധിച്ചിട 
ത്തോളം ഒരു കാളക്കൂട്ടിയെയോ ഏഴ്‌ ആണാടു 
കളെയോ കൊണ്ടുവരുന്ന ഏതൊരുവനും 
“ദൈവ്‌ങ്ങളല്പാത്ത വിഗ്രഹങ്ങളുടെ പുരോഹി 
തനാകാം. 

10“എന്നാല്‍ ഞങ്ങളെ സംബന്ധിച്ചിടത്തോ 
ളം യഹോവയാകുന്നു ഞങ്ങളുടെ ദൈവം. യെ 
ഹൂദക്കാരായ ഞങ്ങള്‍ ദൈവത്തെ അനുസരി 
ക്കാന്‍ വിമുഖരായിട്ടില്ല! ഞങ്ങളവനെ വിട്ടു 
പോയില്ല! യഹോവയെ ശുശ്രൂഷിക്കുന്നപു രോ 
ഹിതന്മാര്‍ അഹരോന്‍റെ പുത്രന്മാരാകുന്നു. യ 
ഹോവയെ ശുശ്രൂഷിക്കുന്നതിന്‌ ലേവ്യര്‍ 
പുരോഹിതരെ സഹായിക്കുന്നു. 1എല്ലാ പ്രഭാ 
തത്തിലുംസന്ധ്യയ്ക്കും അവര്‍ യഹോവയ്ക്കു 
ഹോമയാഗങ്ങളും സുഗന്ധധൂപങ്ങളും അര്‍പ്പി 
ക്കുന്നു. ആലയത്തിലെ പ്രത്യേക മേശപ്പുറത്ത്‌ 
അപ്പം നിരത്തുന്നതും അവരാണ്‌. എല്ലാ സായാ 
൨നത്തിലും വിളക്കുകത്തിക്കാനുള്ള സ്വര്‍ണ്ണവി 
ഉക്കുകാലുകളും അവരാണ്‌ ഒരുക്കുന്നത്‌. 
ഞങ്ങള്‍ ഞങ്ങളുടെ ദൈവമാകുന്ന യഹോവ 
യുടെ കല്പന അനുസരിക്കുന്നു. എന്നാല്‍ യൊ 
രോബെയാം, നീയും നിന്‍െറ യിസ്രായേല്‍ജന 
തയും യഹോവയെ അനുസരിക്കുന്നില്ല. നി 
ങ്ങള്‍ അവനെ ഉപേക്ഷിച്ചു. 12ദൈവം തന്നെ 
ഞങ്ങളോടൊപ്പമുണ്ട. അവന്‍ നമ്മുടെ ഭരണാ 
ധിപന്‍, അവന്‍െറ പുരോഹിതന്മാര്‍ നമ്മോ 
ടൊപ്പവും ഉണ്ട്‌. നിങ്ങളെ ഉണര്‍ത്തി അവന്‍െറ 
അടുക്കലേക്കുകൊണ്ടുവരാന്‍ പുരോഹിതന്മാര്‍ 
കാഹളം മുഴക്കുന്നു. അല്ലയോ യിസ്രധരായേലു 
കാരേ, നിങ്ങളുടെ പൂര്‍വ്വികരുടെ ദൈവമാകു 
ന്ന യഹോവയ്ക്കെതിരെ യുദ്ധംചെയ്യരുത്‌. എ 
ത്തെന്നാല്‍ നിങ്ങള്‍ വിജയിക്കുകയില്ല!” 

13എന്നാല്‍ അബീയാവിന്‍െറെ സൈന്യത്തെ 
പിന്നില്‍ചെന്ന്‌ ആക്രമിക്കാന്‍ യൊരോബെ 
യാം ഒരുസംഘം ഭടന്മാരെ അയച്ചു. അബീയാ 
വിന്‍റെ സേനഷയ്ക്കുമുമ്പിലായിരുന്നു യൊരോ 




















2 ദിനവൃത്താന്തം 13:14-14:14 


ബെയാമിന്‍െറ സേന. പതിയിരുന്ന യൊരോ 
ബെയാമിന്‍െറ ഭടന്മാര്‍ അബീയാവിനന്‍െറെ 
സൈന്യത്തിന്‍െറ പിന്നിലായിരുന്നു. 4യെഹൂ 
ദക്കാരായ അബീയാവിനന്‍െറഭടന്മാര്‍ തിരിഞ്ഞു 
നോക്കിയപ്പോള്‍ യൊരോബെയാമിന്‍െറ സൈ 
ന്യം മുന്നില്‍നിന്നും പിന്നില്‍നിന്നും ആക്രമിക്കു 
ന്നതായി കണ്ടു. യെഹൂദക്കാര്‍ യഹോവയോടു 
നി ലവിളിക്കുകയും പുരോഹിതന്മാര്‍ കാഹളം 
മുഴ ക്കുകയും ചെയ്തു. 
15അനന്തരം അബീയാവിന്‍െറെ സേനയും ആ 
ക്രോശിച്ചു. യെഹൂദക്കാര്‍ ആര്‍ത്തുവിളിച്ച 
പ്പോള്‍ ദൈവം യൊരോബെയാമിനന്‍െറ സേന 
യെ പരാജയപ്പെടുത്തി. യൊരോബെയാമി 
ന്‍െറ മുഴുവന്‍ യിസന്രായേല്‍സേനയെയും 
അബീയാവിനന്‍െറെ യെഹൂദാസൈന്യം തോല്ലി 
ച്ചു. 1$യിസ്രായേലുകാര്‍ യെഹുദക്കാരില്‍നി 
ന്നും ഓടിപ്പോയി. യിസ്രായേല്‍സേനയെ തോ 
ല്രിക്കാന്‍ ദൈവം യെഹൂദസേനയെ അനുവദി 
ച്ചു. 17അബീയാവിന്‍െറസൈന്യം യിസ്രായേല്‍ 
സേനയെ ഗംഭീരമായി തോല്ലിച്ചു. യിസ്രായേ 
ലിന്‍െറ മികച്ച അഞ്ചുലക്ഷം ഭടന്മാര്‍ കൊല്ല 
പ്പെടുകയും ചെയ്തു. 18അങ്ങനെ അപ്പോള്‍ 
യിസ്രായേല്‍ജനത പരാജിതരാവുകയും യെ 
ഹൂദജനത വിജയിക്കുകയും ചെയ്തു. തങ്ങ 
ളുടെ പൂര്‍വ്വികരുടെ ദൈവമാകുന്ന യഹോവ 
യെ ആശ്രയിച്ചതിനാലാണ്‌ യെഹുദസൈന്യം 
വിജയിച്ചത്‌. 
19അബീയാവിന്‍െറ സൈന്യം യൊരോബെ 
യാമിന്‍െറ സൈന്യത്തെ തുരത്തി. ബേഥേല്‍, 
യെശാനാ, എഫ്രോന്‍ എന്നീ പട്ടണങ്ങള്‍ 
അബീയാവ്‌ യൊരോബെയാമില്‍നിന്നും പിടി 
ച്ചെടുത്തു. ആ പട്ടണങ്ങളും അവയ്ക്കു സമീപ 
മുള്ള ചെറുപട്ടണങ്ങളും അവര്‍ പിടിച്ചടക്കി. 
20അബീയാവ്‌ ജീവിച്ചിരുന്ന കാലത്തോളം 
ഒരിക്കലും യൊരോബെയാം ശക്തിയാര്‍ജ്ജിച്ചി 
ലു. യൊരോബെയാമിനെ യഹോവ വധിച്ചു. 
21എന്നാല്‍ അബീയാവ്‌ കരുത്തനായി. അയാള്‍ 
പതിനാലു സ്ത്രീകളെ വിവാഹം കഴിയ്ക്കുക 
യും ഇരുപത്തിരണ്ടു പുത്രന്മാരുടെയും പതിനാ 
റുപുത്രിമാരുടെയും പിതാവായിത്തീരുകയും 
ചെയ്തു. 22അബീയാവ്‌ ചെയ്ത മറ്റുകാര്യങ്ങ 
ളെല്ലാം ഇദ്ദോപ്രവാചകനന്‍െറ പുസ്തകത്തില്‍ 
രേഖപ്പെടുത്തിയിട്ുുണ്ട്‌. 
] അബീയാവ്‌ തന്‍െറ പൂര്‍വ്വികരോടൊച്പം 
വിശ്രമിച്ചു. ജനങ്ങള്‍ അദ്ദേഹത്തെ ദാവീ 
ദിന്‍െറെ നഗരത്തില്‍ സംസ്കരിച്ചു. അനന്തരം 
അബീയാവിനന്‍െറപുത്രനായ ആസാ അബീയാ 
വിന്‍െറസ്ഥാനത്ത്‌ പൂതിയ രാജാവായി. ആസ 
യുടെ കാലത്ത്‌ പത്തുവര്‍ഷക്കാലം രാജ്യത്ത്‌ 
സമാധാനം നിലനിന്നു. 


























ആസാ യെഹൂദാരാജാവ്‌ 

തനന്‍െറെദൈവമാകുന്ന യഹോവയുടെ 
മുമ്പില്‍ ആസാ നല്ലതും നേരായതുമായ കാര്യ 
ങ്ങള്‍ ചെയ്തു. 3വിഗ്രഹങ്ങളെ ആരാധിക്കാ 
നൊരുക്കിയിരുന്ന അന്യയാഗപീഠങ്ങളും ഉന്നത 
സ്ഥലങ്ങളും അദ്ദേഹം നീക്കി. അദ്ദേഹം സ്മാര 
കശിലകള്‍ തകര്‍ക്കുകയും അശേരാതൂണുകള്‍ 
മുറിയ്ക്കുകയും ചെയ്തു. 4അവരുടെ പൂര്‍വ്വിക 
രുടെ ദൈവമാകുന്നയഹോവയെ പിന്തുടരാന്‍ 
ആസാ യെഹൂദയിലെ ജനങ്ങളോടു കല്ലിച്ചു, 





454 


ളില്‍ നിന്നും ഉന്നതസ്ഥലങ്ങളും ധൂപയാഗപീഠ 
ങ്ങളും ആസാ എടുത്തുമാറ്റി. അങ്ങനെ ആസാ 
രാജാവായിരുന്നകാലത്ത്‌ രാജ്യത്ത്‌ സമാധാന 
മുണ്ടാ യി.യെഹുദയില്‍ സമാധാനമുണ്ടായിരു 
ന്ന കാലത്ത്‌ ആസാ അവിടെശക്തമായ നഗ 
രങ്ങള്‍ നിര്‍മ്മിച്ചു. യഹോവ അയാള്‍ക്ക്‌ 
സമാധാനം നല്‍കിയിരുന്നതിനാല്‍ ആ 
വര്‍ഷങ്ങളില്‍ ആസ യ്ക്കു യുദ്ധങ്ങളൊന്നും 
ചെയ്യേണ്ടി വന്നില്ല. 

ആസാ യെഹൂദയിലെ ജനങ്ങളോടു പറ 
ഞ്ഞു, “നമുക്ക്‌ ഈ പട്ടണങ്ങള്‍ പണിത്‌ അവ 
യ്ക്ക്ചുറ്റും മതിലുകള്‍ കെട്ടാം. നമുക്ക്‌ ഗോപൂ 
രങ്ങളും കവാടങ്ങളും കവാടങ്ങളില്‍ ഓടാമ്പലൂ 
കളും ഉണ്ടാക്കാം. നമ്മള്‍ ഈ രാജ്യത്തുണ്ടായിരി 
ക്കുമ്പോള്‍ത്തന്നെയാവട്ടെ അത്‌. നമ്മള്‍ നമ്മു 
ടെ ദൈവമാകുന്ന യഹോവയെ പിന്‍തുടര്‍ന്ന 
തിനാല്‍ ഈ രാജ്യം നമ്മുടേതാവുന്നു. അവന്‍ 
നമുക്ക്‌ സമ്പൂര്‍ണ്ണസമാധാനം നല്‍കിയിരിക്കു 
ന്നു.” അങ്ങനെ അവര്‍ വേല പൂര്‍ത്തിയാക്കി 
വിജയം നേടി. 
യെഹൂദാഗോത്രത്തില്‍നിന്നും മൂന്നുലക്ഷം 
പേരും ബെന്യാമീന്‍ ഗോത്രത്തില്‍നിന്നും രണ്ടു 
ലക്ഷത്തിഎണ്‍പതിനായിരം പേരും ഉള്ള സൈ 
നൃമായിരുന്നു ആസയ്ക്ക്‌ ഉണ്ടായിരുന്നത്‌. യെ 
ഹൂദക്കാര്‍ വലിയപരിചകളും കുന്തങ്ങളും കൈ 
യിലേന്തിയിരുന്നു. ബെന്യാമീ൯ന്‍കാര്‍ ചെറിയ 
പരിചകള്‍ ധരിക്കുകയും വില്പുകളില്‍ നിന്ന്‌ 
അന്പവെയ്യുകയും ചെയ്തിരുന്നു. അവരെല്ലാവ 
രും ശക്തരും ധൈര്യശാലികളും ആയ ഭടന്മാരാ 
യിരുന്നു. 

9അപ്വോള്‍ സേരഹ്‌ ആസയുടെ സൈന്യ 
ത്തിനെതിരെ യുദ്ധത്തിനു വന്നു. എത്യോപ്യ 
ക്കാരനായിരുന്നു സേരഹ്‌. സേരഹിനു പത്തു 
ലക്ഷം ഭടന്മാരും മുന്നുറുതേരുകളുമുള്ള സൈന്യ 
മുണ്ടായിരുന്നു. സേരഹിന്‍െറെ സൈന്യം മാരേ 
ശാപട്ടണംവരെമുന്നേറി. 11ആസാ സേരഹിനെ 
തിരെ യുദ്ധത്തിനു പുറപ്പെട്ടു. മാരേശയില്‍ 
സെഫാഥാതാഴ്വരയില്‍ ആസയുടെ സൈന്യം 
യുദ്ധ സന്നദ്ധമായി. 

11ആസാ തന്‍റെ ദൈവമാകുന്ന യഹോവയെ 
വിളിച്ചുപറഞ്ഞു, “യഹോവേ, ശക്തര്‍ക്കെതി 
രെ ദുര്‍ബലരെസഹായിക്കുവാന്‍ അങ്ങയ്ക്കു 
മാത്രമേ കഴിയൂ! ഞങ്ങളുടെ ദൈവമാകുന്ന 
യഹോവേ, ഞങ്ങളെ സഹായിച്ചാലും! ഞങ്ങള്‍ 
അങ്ങയെ ആശ്രയിക്കുന്നു. ഈ വലിയ സൈന്യ 
ത്തിനെതിരെ അങ്ങയുടെ നാമത്തില്‍ ഞങ്ങള്‍ 
യുദ്ധംചെയ്യുന്നു. യഹോവേ നീ ആകുന്നു 
ഞങ്ങളുടെ ദൈവം! അങ്ങയ്ക്കെതിരെ വിജ 
യിക്കുവാ൯ന്‍ ആരെയും അനുവദിക്കരുതേ!” 

12അപ്പോള്‍ യഹോവ ആസയുടെ യെഹൂദ 
സൈന്യത്തെ ഉപയോഗിച്ച്‌ എത്യോപ്യസേന 
യെ തോല്ലിച്ചു. എത്യോപ്യന്‍സേന ഓടിപ്പോ 
യി. 3ആസയുടെ സൈന്യം എത്യോപ്യന്‍ 
സൈന്യത്തെ ഗെരാര്‍പട്ടണംവരെ ഓടിച്ചു. 
വീണ്ടും ഒരു യുദ്ധത്തിന്‌ ഒരു സൈന്യമായി 
അവര്‍ക്ക്‌ സംഘടിക്കാന്‍ കഴിയാത്ത നിലയില്‍ 
വളരെയധികം എത്വയോപ്യക്കാര്‍ കൊല്ലപ്പെട്ടു. 
യഹോവയാലും അവന്‍െറ സൈന്യത്താലും 
അവര്‍ തകര്‍ക്കപ്പെട്ടു. ആസയും അവന്‍െറ 
സൈന്യവും ശത്രുക്കളുടെ ധാരാളം വിലപി 
ടിച്ച വസ്തുക്കള്‍ കവര്‍ന്നെടുത്തു. 4ആസയും 


























യഹോവയുടെ നിയമങ്ങളും കല്പനകളും അനു 
സരിക്കുവാന്‍ ആസാ അവരോടു കല്ലിയ്ക്കുക 
യും ചെയ്തു. യെഹൂദയിലെ എല്ലാ പട്ടണങ്ങ 





സൈന്യവും ഗെരാരിനടുത്തുള്ള എല്ലാപട്ടണ 
ങ്ങളെയും തോല്ലിച്ചു. ആ പട്ടണവാസികള്‍ 
യഹോവയെ ഭയന്നിരുന്നു. ആ പട്ടണങ്ങളില്‍ 


455 


ധാരാളം അമൂല്യവസ്തുക്കളുണ്ടായിരുന്നു. 
ആസയുടെ സൈന്യം ആ അമൂല്യവസ്തുക്ക 
ളെല്ലാം കവര്‍ന്നെടുത്തു. 15ആട്ടിടയന്മാര്‍ വസി 
ച്ചിരുന്ന പാളയങ്ങളും ആ സയുടെ സേന 
ആക്രമിച്ചു. അവര്‍ ധാരാളം ആടുകളെയും ഒട്ട 
കങ്ങളെയും കൊണ്ടുപോയി. അനന്തരം ആസ 
യുടെ സൈന്യം യെരുശലേമിലേക്കു മടങ്ങി. 


ആസയുടെ മാറ്റങ്ങള്‍ 

ദൈവത്തിന്റെ ആത്മാവ്‌ അസര്യാവി 
15 നന്‍െറമേല്‍ വന്നു. ഓദേദിന്‍െറ പൂത്രനാ 
യിരുന്നു അസര്യാവ്‌. 2അസര്യാവ്‌ ആസയെ 
കാണാന്‍പോയി. അസര്യാവൂ പറഞ്ഞു, 
“ആസയും യെഹൂദാ, ബെന്യാമീന്‍ജനങ്ങളും 
എന്‍െറ വാക്കുകള്‍ കേള്‍ക്കുക! നിങ്ങള്‍ അവ 
നോടൊലപ്പുമുണ്ടായിരിക്കുമ്പോള്‍ യഹോവ 
നിങ്ങളോടൊപ്പമാകുന്നു. നിങ്ങള്‍ അന്വേഷി 
ച്ചാല്‍ യഹോവയെ കണ്ടെത്തും. എന്നാല്‍ 
നിങ്ങളവനെവിട്ടുപോയാല്‍ അവന്‍ നിങ്ങളെ 
ഉപേക്ഷിക്കും. 3വളരെക്കാലത്തേക്കു യിസ്രായേ 
ലിന്‌ സത്യദൈവമുണ്ടായിരുന്നില്ല. നിയമം 
പഠിപ്പിക്കുന്ന പുരോഹിതരും നിയമവും അവര്‍ 
ക്കുണ്ടായിരുന്നില്ല. 4എന്നാല്‍ തങ്ങള്‍ക്ക്‌ ദുരിത 
മുണ്ടായപ്പോള്‍ അവര്‍ യിസ്രായേലിന്‍റെ 
ദൈവമായ യഹോവയിങ്കലേക്കു തിരിഞ്ഞു. 
അവര്‍ യഹോവയെ അന്വേഷിക്കുകയും അവ 
നെകണ്ടെത്തുകയുംചെയ്തു. ദുരിതങ്ങളുടെ 
കാലത്ത്‌ ആര്‍ക്കും സുരക്ഷിതമായി യാത്ര 
ചെയ്യാ൯കൂടി കഴിഞ്ഞിരുന്നില്ല. എല്ലാ രാജ്യങ്ങ 
ളിലും ധാരാളം ദുരിതമുണ്ടായിരുന്നു. ഒരു 
രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തെയും ഒരു നഗരം 
മറ്റൊരുനഗരത്തെയും തകര്‍ത്തു. ദൈവം അവ 
രെഎല്ലാത്തരം ദുരിതങ്ങളാലും പീഡിപ്പിച്ചു. 
"എന്നാല്‍ ആസാ, യെഹൂദക്കാരും ബെന്യാ 
മീ൯കാരും ശക്തരായിരിക്കട്ടെ. തളരാതിരിക്കുക, 
നിങ്ങളുടെ പ്രവൃത്തിക്ക്‌ നല്ല പ്രതിഫലം ലഭി 
ക്കുമെന്നതിനാല്‍ ധൈര്യമായിരിക്കുക!” 

ഈ വാക്കുകളും പ്രവാചകനായ ഓദേദി 
ന്‍െറ സന്ദേശവും ആസയെ ധൈര്യപ്പെടുത്തി. 
അനന്തരം അയാള്‍ യെഹൂദാ, ബെന്യാമീന്‍ 
രാജ്യങ്ങളിലെങ്ങുമുള്ള വിഗ്രഹങ്ങള്‍ നീക്കം 
ചെയ്തു. എഫ്രയീം മലമ്പ്രദേശത്ത്‌ താന്‍ പിടി 
ച്ചെടുത്തപട്ടണങ്ങളിലെ ദുഷിച്ച വിഗ്രഹങ്ങ 
ളെയും ആസാ നീക്കം ചെയ്തു. യഹോവയുടെ 
ആലയത്തിന്‍െറ മുഖമണ്ഡപത്തിനു മുമ്പി 
ലുള്ള യഹോവയുടെ യാഗപീഠത്തിനെറ അറ്റ 
കുറ്റപ്പണികളും ആസാ ചെയ്തു. 

അനന്തരം ആസാ യെഹൂദയിലെയും ബെ 
ന്യാമീനിലെയും മുഴുവന്‍പേരെയും സംഘടി 
പ്പിച്ചു. എഫ്രയീം, മനശ്ശെ, ശിമെയോന്‍ഗോത്ര 
ക്കാരെയും അയാള്‍ സംഘടിപ്പിച്ചു. യിസ്രാ 
യേലില്‍നിന്നും യെഹൂദയിലേക്കു താമസിക്കാ 
ന്‍പോയവരായിരുന്നു അവര്‍. ആസയുടെ ദൈ 
വമാകുന്ന യഹോവ ആസയോടൊപ്പമാണെ 
ന്നു മനസ്സിലായതോടെ അവരില്‍ വലിയൊരു 
വിഭാഗം യെഹൂദയിലേക്കു വന്നു. 

10ആസയും ആ ജനങ്ങളും അവന്‍െറ പതി 
നഞ്ചാംഭരണവര്‍ഷത്തിന്‍െറ മൂന്നാംമാസം യെ 
രൂശലേമില്‍ ഒത്തുകൂടി. 1ആ സമയത്ത്‌ എഴുന്നു 
റുകാളകളെയും ഏഴായിരം ആടിനെയും അവര്‍ 
യഹോവയ്ക്കു ബലിയര്‍പ്പിച്ചു. ആ മൃഗങ്ങളെ 
യും വിലപിടിപ്പുള്ള വസ്തുക്കളും ആസയുടെ 
ഭടന്മാര്‍ ശത്രുക്കളില്‍നിന്നും പിടിച്ചെടുത്തവ 
യാണ്‌. 12അനന്തരം അവര്‍ തങ്ങളുടെ ദൈവമാ 

















2 ദിനവൃത്താന്തം 14:15-16:3 


കുന്ന യഹോവയെ പൂര്‍ണ്ണമനസ്സോടെയും ആ 
ത്മാവോടെയും സേവിക്കുന്നതിന്‌ ഒരു കരാര്‍ 
ഉണ്ടാക്കി. അവന്‍, അവരുടെ പൂര്‍വ്വികന്മാര്‍ 
സേവിച്ചിരുന്ന ദൈവമാകുന്നു. 3ദൈവമായ 
യഹോവയെ ശുശ്രൂഷിക്കാന്‍ വിസമ്മതിക്കുന്ന 
ഏതൊരുവനും വധിക്കപ്പെടും. അയാള്‍ വലിയ 
വനോ ചെറിയവനോ, സ്ത്രീയോ പുരുഷനോ 
എന്ന പരിഗണനയൊന്നും ഇക്കാര്യത്തിലില്ല. 
14അനന്തരം ആസയും യെഹുദക്കാരും യഹോവ 
യോടു ഒരു പ്രതിജ്ഞ എടുത്തു. അവര്‍ ഉച്ച 
ത്തില്‍ ആര്‍ത്തുവിളിച്ചു. അവര്‍ കാഹളം മുഴക്കു 
കയും കോലാടിന്‍കൊമ്പുകള്‍ ഈതുകയും ചെ 
യ്തു. തങ്ങള്‍ പൂര്‍ണ്ണമനസ്സാലെ വാഗ്ദാനം 
ചെയ്തതിനാല്‍ തങ്ങളുടെ പ്രതിജ്ഞയെപ്പറ്റി 
യെഹൂദക്കാരെല്ലാം വളരെ സന്തോഷിച്ചിരുന്നു. 
അവര്‍ പൂര്‍ണ്ണമനസ്സാലെ ദൈവത്തെ പിന്‍തുട 
രുകയും ദൈവത്തെ അന്വേഷിക്കുകയും അവ 
നെ കണ്ടെത്തുകയും ചെയ്തു. അതിനാല്‍ 
യഹോവ അവര്‍ക്ക്‌ രാജ്യമെങ്ങും സമാധാനം 
നല്‍കി. 

1ആസാരാജാവ്‌ തന്‍െറ അമ്മയായ മയഖ 
യെരാജ്ഞി എന്നസ്ഥാനത്തുനിന്നും നീക്കം ചെ 
യുകയും ചെയ്തു. ആസാ അങ്ങനെ ചെയ്യുവാ 
ന്‍കാരണം മയഖ ഒരു മ്ളേച്ഛമായ അശേരാ 
തൂണ്‍ നിര്‍മ്മിച്ചു എന്നതാണ്‌. ആസാ ആ അശേ 
രാതൂണ്‍ മുറിച്ച്‌പൊടിയാക്കി. അനന്തരം കി 
ദ്രോന്‍താഴ്വരയില്‍ അയാളതു കത്തിച്ചുകള 
ഞ്ഞു 17യെഹൂദയിലെ ഉന്നതസ്ഥാനങ്ങള്‍ മാറ്റി 
യിരുന്നില്ലെങ്കിലും ആസയുടെ ഹൃദയം അയാ 
ളുടെ ജീവിതകാലം മുഴുവന്‍ യഹോവയോടു 
വിശ്വസ്തത പുലര്‍ത്തിയിരുന്നു. 

18താനും തന്‍െറ പിതാവും ആലയത്തിലേക്കു 
നല്‍കിയിട്ടുള്ള മുഴുവന്‍ വിശുദ്ധസമ്മാനങ്ങളും 
ആസാ ആലയത്തിലേക്കു കൊണ്ടുപോയി. സ്വ 
ര്‍ണ്ണത്തിലും വെള്ളയിലും ഉണ്ടാക്കിയ വസ്തു 
ക്കളായിരുന്നു അവ. 3ആസയുടെ ഭരണത്തി 
ന്‍െറ കടട പിന്നെ യുദ്ധ 
മുണ്ടായിട്ടില്ല. 























ആസയുടെ അവസാന വര്‍ഷങ്ങള്‍ 
16 ആസയുടെ മുപ്പത്താറാം ഭരണവര്‍ഷ 
ത്തില്‍ ബയെശാ യെഹുൂദാരാജ്യം ആക്ര 
മിച്ചു. യിസ്രായേല്‍രാജാവായിരുന്നു ബയെശാ. 
അയാള്‍ രാമാപട്ടണംവരെ കടന്നുചെന്ന്‌ അ 
തൊരുകോട്ടയാക്കി. രാമാപട്ടണത്തെ ആളുകള്‍ 
യെഹൂദയിലെ ആസാരാജാവിന്‍െറ രാജ്യത്തേ 
ക്കു പോകുന്നതും വരുന്നതും തടയാനുള്ളസ്ഥല 
മാക്കി. 
യഹോവയുടെ ആലയത്തിലെ ഖജനാവി 
ല്‍നിന്നും ആസാ വെള്ളിയും സ്വര്‍ണ്ണവും എടു 
ത്തു. രാജകൊട്ടാരത്തിലെ വെള്ളിയും സ്വര്‍ണ്ണ 
വും അയാളെടുത്തു. അനന്തരം ആസാബെന്‍്‌- 
ഹദദിന്‌ ദൂതന്മാരെ അയച്ചു. അരാമിലെ രാജാ 
വായിരുന്നു ബെന്‍-ഹദദ്‌. ദമ്മേശെക്കുപട്ടണ 
ത്തിലായിരുന്നു അദ്ദേഹം വസിച്ചിരുന്നത്‌. ആ 
സയുടെ സന്ദേശം ഇതായിരുന്നു:3*ബെന്‍്‌- 
ഹദദ്‌, നമുക്ക്‌ ഒരു കരാറുണ്ടാക്കാം. അത്‌ അങ്ങ 
യൂടെ പിതാവും എന്‍െറ പിതാവും തമ്മിലു 
ണ്ടാക്കിയ കരാറൂപോലെയായിരിക്കട്ടെ. ഇതാ 
ഞാനങ്ങയ്ക്ക്‌ വെള്ളിയും സ്വര്‍ണ്ണവും അയച്ചു 
തരുന്നു. ഇപ്പോള്‍ അങ്ങ്‌ യിസ്രായേല്‍ രാജാ 
വായ ബയെശെയുമായുള്ള കരാര്‍ ലംഘിച്ചാ 
ലും. അപ്പോള്‍ അയാളെന്നെ വിട്ടുപോകുകയും 








2 ദിനവൃത്താന്തം 16:4-17:11 


എന്നെ ഉപദ്രവിക്കുന്നത്‌ അവസാനിപ്പിക്കുക 
യും ചെയ്യും.” 

4ബെന്‍-ഹദദ്‌ ആസയോടു യോജിച്ചു. ബെ 
ന്‍-ഹദര്‍ യിസ്രായേലിലെ പട്ടണങ്ങള്‍ ആക്രമി 
ക്കാന്‍ തനറെ സൈന്യാധിപന്മാരെ അയച്ചു. 
ഈയോന്‍, ദാന്‍, ആബേല്‍-മയീം എന്നീ പട്ടണ 
ങ്ങള്‍ സൈന്യാധിപന്മാര്‍ ആക്രമിച്ചു. നിധി 
കള്‍ സൂക്ഷിച്ചിരുന്ന നഫ്താലിരാജ്യത്തെ പട്ട 
ണങ്ങളും അവര്‍ ആക്രമിച്ചു. ടയിസ്രായേല്‍ 
പട്ടണങ്ങളിലുണ്ടായ ആക്രമണങ്ങളെപ്പറ്റി 
ബയെശാ കേട്ടു. അതിനാല്‍ അയാള്‍ രാമാപ 
ടടണം കോട്ടയാക്കുന്നപണികള്‍ നിര്‍ത്തി അവി 
ടം വിട്ടു പോയി. അനന്തരം ആസാരാജാവ്‌ 
എല്ലാ യെഹൂദക്കാരെയും വിളിച്ചു കൂട്ടി. അവര്‍ 
രാമാ പട്ടണത്തിലേക്കു പോകുകയും കോട്ടപ 
ണിയാ൯ ബയെശാ അവിടെ കൂട്ടിയിരുന്ന കല്ലു 
കളും തടികളും എടുത്തുകൊണ്ടുപോകുകയും 
ചെയ്തു. ആസയും യെഹുദക്കാരും ആ കല്ലു 
കളും മരങ്ങളും ഗേബാ, മിസ്പ എന്നീ പട്ട 
ണങ്ങള്‍ ശക്തമാക്കാന്‍ ഉപയോഗിച്ചു. 


"ആ സമയം ദൈവപുരുഷനായ ഹനാനിയെ 
ഹൂദാരാജാവായ ആസയുടെ അടുത്തെത്തി. ഹ 
നാനി അയാളോടു പറഞ്ഞു, “ആസാ, നിന്നെ 
സഹായിക്കാന്‍ നീ ആശ്രയിച്ചത്‌ അരാമിലെ 
രാജാവിനെയാണ്‌; നിന്‍െറ ദൈവമാകുന്ന യ 
ഹോവയെ അല്ല. നീ യഹോവയെയായിരുന്നു 
ആശ്രയിക്കേണ്ടിയിരുന്നത്‌. എന്നാല്‍ നീ സഹാ 
യത്തിന്‌ യഹോവയെ ആശ്രയിക്കാഞ്ഞതി 
നാല്‍ അരാമിലെ രാജാവിന്‍െറസൈന്യം 
നിന്നില്‍ നിന്നുരക്ഷപ്പെട്ടു. &8എത്യോപൃക്കാ 
ര്‍ക്കും ലൂബ്യക്കാര്‍ക്കും വളരെവലുതും ശക്തവു 
മായ സൈന്യമുണ്ടായിരുന്നു. അവര്‍ക്ക്‌ ധാരാളം 
തേരുകളും തേരാളികളുമുണ്ടായിരുന്നു. എന്നാല്‍ 
ആസാ, നീ യഹോവയെ ആശ്രയിച്ചതിനാല്‍ 
അത്രയും വലുതും ശക്തവുമായൊരു സൈന്യ 
ത്തെ തോല്ലിക്കാ൯ന്‍ യഹോവ നിന്നെ സഹാ 
യിച്ചു. തന്നില്‍ വിശ്വാസമര്‍പ്പിച്ചവര്‍ക്കു 





456 


ളെകിടത്തിയത്‌. ആസയുടെ ബഹുമാനാര്‍ത്ഥം 
അവര്‍ ഒരു വലിയ അഗ്നി കുണ്ഡം ഒരുക്കി. 


യെഹോശാഫാത്ത്‌ യെഹൂ 
ദയിലെ രാജാവ്‌ 
] ആസയുടെസ്ഥാനത്ത്‌ യെഹൂദയില്‍ യെ 
ഹോശാഫാത്ത്‌ പൂതിയ രാജാവായി. ആ 
സയുടെ പുത്രനായിരുന്നു അയാള്‍. യെഹോ 
ശാഫാത്ത്‌ യെഹൂദയെ യിസ്രായേലിനെതിരെ 
യുദ്ധം ചെയുവാന്‍ മതിയായ ശക്തിയാക്കി 
മാറ്റി. യെഹൂദയിലെ പട്ടണങ്ങളില്‍ അയാള്‍ 
സൈനികസംഘങ്ങളെ വിന്യസിച്ച്‌ അവിട 
ങ്ങളെ ദുര്‍ഗ്ഗങ്ങളാക്കി. യെഹോശാഫാത്ത്‌ ത 
നന്‍െറപിതാവായ ആസാ പിടിച്ചെടുത്ത എഫ്ര 
യീമിലെ പട്ടണങ്ങളിലും യെഹൂദയിലും കോട്ട 
കള്‍ നിര്‍മ്മിച്ചു. 
ചെറുപ്പകാലത്ത്‌ തന്‍െറ പൂര്‍വ്വികനായ ദാ 
വീദുചെയ്ത സദ്പ്രവൃത്തികള്‍ യെഹോശാ 
ഫാത്ത്‌ ചെയ്തതിനാല്‍ യഹോവ യെഹോശാ 
ഫാത്തിനോടൊപ്പമായിരുന്നു. ബാല്‍വിഗ്രഹ 
ങ്ങളെ യെഹോശാഫാത്ത്‌ പിന്തുടര്‍ന്നില്ല. “ത 
ന്‍െറപൂര്‍വ്വികര്‍ പിന്തുടര്‍ന്ന ദൈവത്തെ യെ 
ഹോശാഫാത്ത്‌ തേടി. ദൈവത്തിന്‍െറ കല്പന 
കള്‍ അയാള്‍ അനുസരിച്ചു. യിസ്രായേലുകാ 
രുടേതുപോലെയുളള ജീവിതമായിരുന്നില്ല അ 
യാള്‍ നയിച്ചത്‌. യഹോവ യെഹോശാഫാത്തി 
നെ യെഹുദയ്ക്കുമേല്‍ കരുത്തനായൊരു രാജാ 
വാക്കി. എല്ലാ യെഹൂദക്കാരും യെഹോശാഫാ 
ത്തിന്‌ കാഴ്ചവസ്തുക്കള്‍ കൊണ്ടുവന്നു. അങ്ങ 
നെ യെഹോശാഫാത്തിനു ധാരാളം സമ്പത്തും 
ബഹുമതിയും ഉണ്ടായി. യഹോവയുടെ വഴിക 
ളില്‍ യെഹോശാഫാത്തിന്‍െറ ഹൃദയം ആഹ്ളാ 
ദം കണ്ടെത്തി. യെഹൂദയിലെ ഉന്നതസ്ഥലങ്ങ 
ളും അശേരാതൂണുകളും യെഹോശാഫാത്ത്‌ എ 
ടുത്തുമാറ്റി. 
തന്‍െറ നേതാക്കളെ യെഹോശാഫാത്ത്‌ യെ 
ഹൂദയിലെ പട്ടണങ്ങളില്‍ പഠിപ്പിക്കുവാനയ 
ച്ചു. യെഹോശാഫാത്തിന്‍െറ മൂന്നാം വര്‍ഷത്തി 














വേണ്ടി, അവരെ കരുത്തരാക്കുവാ൯ വേണ്ടി, 
യഹോവയുടെ കണ്ണുകള്‍ ഭൂമിയിലെമ്പാടും 
ചൂറ്റിത്തിരിയുന്നു. ആസാ, നീ ഒരു മണ്ടത്തരമാ 
ണ്‌ കാണിച്ചത്‌. അതിനാല്‍ ഇപ്പോള്‍ മുതല്‍ 
നിനക്ക്‌ യുദ്ധങ്ങളുണ്ടാകും.” 

10ഹനാനിയുടെ വാക്കുകള്‍കേട്ട്‌ ആസാ അ 
യാളോടുകോപിച്ചു. അയാളുടെ കോപം വള 
രെയധികം കൂടുകയാല്‍ അയാള്‍ ഹനാനിയെ 
തുറുങ്കിലടയ്ക്കുകയും ചെയ്തു. ആസാ വളരെ 
ക്രൂരമായാണ്‌ ജനങ്ങളില്‍ ചിലരെ ആ സമയ 
ത്ത്‌ പീഡിപ്പിച്ചത്‌. 

ആദ്യംമുതല്‍ അവസാനംവരെ ആസാ ചെ 
യ്തകാര്യങ്ങള്‍ “യെഹൂദയിലെയും യിസ്രായേ 
ലിലെയും രാജാക്കന്മാരുടെ ചരിത്രം” എന്ന ഗ്ര 
ന്ഥത്തില്‍ എഴുതിവച്ചിരിക്കുന്നു. 1മുപ്പത്തൊ 
ന്‍പതാം ഭരണവര്‍ഷത്തില്‍ ആസയുടെ പാദ 
ത്തില്‍ രോഗംബാധിച്ചു. തന്‍െറ രോഗം വളരെ 
കൂടിയെങ്കിലും ആസാ യഹോവയുടെ സഹാ 
യത്തിനായി അപേക്ഷിച്ചില്ല.. അയാള്‍ വൈദ്യ 
ന്മാരുടെ സഹായം തേടി. 13തന്‍െറ നാല്പത്തൊ 
ന്നാം ഭരണവര്‍ഷത്തില്‍ ആസാ മരണമടഞ്ഞു. 
അയാള്‍ തന്‍െറ പൂര്‍വ്വികന്മാരോടൊപ്പം വിശ്ര 
മിച്ചു. ദാവീദിന്‍റെ നഗരത്തില്‍ അയാള്‍ക്കു 
വേണ്ടിത്തന്നെ ഒരുക്കിയ കല്ലറയില്‍ ജനങ്ങള്‍ 
ആസയെ അടക്കി. ജനങ്ങള്‍ സുഗന്ധദ്രവ്യങ്ങ 
ളും മറ്റും വിരിച്ച മെത്തമേലാണ്‌ അവര്‍ അയാ 








ലായിരുന്നു അത്‌. ബെ൯-ഹയീല്‍, ഓബദ്യാവ്‌, 
സെഖര്യാവ്‌, നെഥനയേല്‍, മീഖാ എന്നിവരാ 
യിരുന്നു അത്‌. ഈ നേതാക്കളോടൊപ്പം ലേവ്യ 
രേയും യെഹോശാഫാത്ത്‌ അയച്ചു. ശെമയ്യാവ്‌, 
നെഥന്യാവ്‌, സെബദ്യാവ്‌, അസായേല്‍, ശെമീ 
രാമോത്ത്‌, യെഹോനാഥാന്‍, അദോനീയാവ്‌, 
തോബീയാവ്‌ എന്നിവരായിരുന്നു ആ ലേവ്യര്‍. 
എലീശാമാ. യെഹോരാം എന്നീ പുരോഹിത 
രെയും യെഹോശാഫാത്ത്‌ അയച്ചു. 9ആ നേതാ 
ക്കളും ലേവ്യരും പുരോഹിതന്മാരും യെഹുൂദക്കാ 
രെ പഠിപ്പിച്ചു. യഹോവയുടെ നിയമപുസ്ത 
കം” അവരുടെ കൈയിലുണ്ടായിരുന്നു. യെഹൂ 
ദയിലെ എല്ലാ പട്ടണങ്ങളിലൂടെയും പോയി 
അവര്‍ ജനങ്ങളെ പഠിപ്പിച്ചു. 

10യെഹുദയുടെ അയല്‍രാഷ്ട്രങ്ങള്‍ യഹോ 
വയെ ഭയന്നിരുന്നു. അതുകൊണ്ടാണ്‌ അവര്‍ 
യെഹോശാഫാത്തിനെതിരെ ഒരു യുദ്ധം ആ 
രംഭിക്കാത്തത്‌. 1॥ഫെലിസ്ത്ൃരില്‍ ചിലര്‍ യെ 
ഹോശാഫാത്തിന്‌ കാഴ്ചവസ്തുക്കള്‍ കൊ 
ണ്ടുവന്നു. യെഹോശാഫാത്ത്‌ അതിശക്തനായ 
ഒരു രാജാവാണെന്നറിയാമായിരുന്നതിനാല്‍ അ 
വര്‍ അദ്ദേഹത്തിന്‌ വെള്ളിയും കൊണ്ടുകൊടു 
ത്തു. ചില അരാബ്യര്‍ ആട്ടിന്‍പറ്റങ്ങളെ അദ്ദേ 
ഹത്തിനു കാഴ്ചവെച്ചു. ഏഴായിരത്തിയെഴു 
ന്നൂറു കോലാടുകളെയും ഏഴായിരത്തിയെഴു 
നൂറ്‌ ആണാടുകളെയും അവര്‍ കൊണ്ടുവന്നു. 








457 


2യെഹോശാഫാത്ത്‌ കൂടുതല്‍ കൂടുതല്‍ ശ 
ക്തനായി. അദ്ദേഹം യെഹുദയില്‍ കോട്ടകളും 
കലവറപ്പട്ടണങ്ങളും നിര്‍മ്മിച്ചു. 13ധാരാളം വിഭ 
വങ്ങള്‍ അദ്ദേഹം ഈ കലവറപ്പട്ടണങ്ങളില്‍ 
സൂക്ഷിച്ചു. പരിശീലനംലഭിച്ച ഭടന്മാരെ യെ 
ഹോശാഫാത്ത്‌ യെരൂശലേമില്‍ സൂക്ഷിച്ചു. 
14ആ ഭടന്മാരുടെ പേര്‍ ഗോത്രം തിരിച്ചുള്ള പ 
ട്ടികയായി സൂക്ഷിച്ചിരുന്നു. യെരുശലേമിലുള്ള 
ആ ഭടന്മാരുടെ പട്ടിക: 

യെഹൂദയുടെ ഗോത്രത്തില്‍നിന്നും ഇവരാ 
യിരുന്നുശതാധിപന്മാര്‍: മൂന്നുലക്ഷം ഭടന്മാരുടെ 
ശതാധിപനായ അദ്നാഹ്‌. 13രണ്ടുലക്ഷത്തി 
യെണ്‍പതിനായിരം ഭടന്മാരുടെ ശതാധിപനാ 
യ യെഹോഹാനാന്‍. 1രണ്ടുലക്ഷം ഭടന്മാരുടെ 
ശതാധിപനായ അമസ്യാവ്‌. സിക്രിയുടെ പു 
ത്രനായിരുന്നു അമസ്യാവ്‌. യഹോവയുടെ ദാ 
സനായി സ്വയം അര്‍പ്പിക്കുന്നതില്‍ അമസ്യാവ്‌ 
സന്തോഷവാനായിരുന്നു. 

17ബെന്യാമീ൯ഗോത്രത്തില്‍നിന്നും ഇവരാ 
യിരുന്നു ശതാധിപന്മാര്‍: അമ്പുംവില്ലും പരിച 
കളും ഉപയോഗിച്ചിരുന്ന രണ്ടുലക്ഷം ഭടന്മാരു 
ള്ള എല്യാദാ. എല്യാദാധൈര്യശാലിയായ ഒരു 
ഭടനായിരുന്നു. 8യെഹോസാബൊദിന്‌ യുദ്ധ 
സന്നദ്ധരായ ഒരു ലക്ഷത്തിയെണ്‍പതിനായിരം 
ഭടന്മാരുണ്ടായിരുന്നു. ആ ഭടന്മാരെല്ലാം യെ 
ഹോശാഫാത്തുരാജാവിനെ സേവിച്ചു. രാജാ 
വിന്‌ യെഹുദാരാജ്യത്തെമ്പാടുമുള്ള കോട്ടക 
ളില്‍ മറ്റു ഭടന്മാരുമുണ്ടായിരുന്നു. 








മീഖായാവ്‌ ആഹാബുരാജാവിന്‌ 
മുന്നറിയിപ്പു നല്‍കുന്നു 
യെഹോശാഫാത്തിന്‌ ധാരാളം സമ്പ 
] 8 ത്തും കീര്‍ത്തിയുമുണ്ടായി. വിവാഹത്തി 
ലൂടെ അദ്ദേഹം ആഹാബുരാജാവുമായി ഒരു 
കരാറുണ്ടാക്കി. ഏതാനും വര്‍ഷങ്ങള്‍ക്കു ശേഷം 
യെഹോശാഫാത്ത്‌, ശമര്യാപട്ടണത്തില്‍ ആ 
ഹാബുരാജാവിനെ സന്ദര്‍ശിച്ചു. ആഹാബ്‌ ധാ 
രാളം ആടുകളെയും പശുക്കളെയും യെഹോശാ 
ഫാത്തിനും അയാളോടൊപ്പം വന്നവര്‍ക്കുമായി 
അറുത്തു. രാമോത്ത്‌-ഗിലെയാദുപട്ടണം ആക്ര 
മിക്കാന്‍ യെഹോശാഫാത്തിനെ ആഹാബ്‌ 
പ്രേരിപ്പിച്ചു. “ആഹാബ്‌ യെഹോശാഫാത്തി 
നോടു പറഞ്ഞു, “രാമോത്ത്‌-ഗിലെയാദ്‌ ആക്ര 
മിക്കാ൯ന്‍ താങ്കള്‍ എന്നോടൊപ്പം വരുന്നോ?” 
ആഹാബ്‌ യിസ്രായേല്‍രാജാവും യെഹോശാ 
ഫാത്ത്‌ യെഹൂദയിലെ രാജാവുമായിരുന്നു. യെ 
ഹോശാഫാത്ത്‌ ആഹാബിനോടു മറുപടി പറ 
ഞ്ഞു, “ഞാന്‍ അങ്ങയെപ്പോലെയും എന്‍െറ 
ജനങ്ങള്‍ അങ്ങയുടെ ജനങ്ങളെപ്പോലെയു 
മാണ്‌. ഞങ്ങള്‍ അങ്ങയോടൊപ്പം യുദ്ധത്തില്‍ 
ചേരാം.” യെഹോശാഫാത്ത്‌ ആഹാബിനോടു 
തുടര്‍ന്നു പറഞ്ഞു, “എന്നാല്‍ നമുക്കാദ്യം 
യഹോവയുടെ സന്ദേശം തേടാം.” 
ടഅതിനാല്‍ ആഹാബുരാജാവ്‌ നാനൂറു പ്ര 
വാചകരെ വിളിച്ചുകൂട്ടി. ആഹാബ്‌ അവരോടു 
ചോദിച്ചു, “ഞങ്ങള്‍ രാമോത്ത്‌ -ഗിലെയാദുപടു 
ണത്തിനെതിരെ യുദ്ധത്തിനു പോകണമോ വേ 
ണ്ടയോ?” പ്രവാചകര്‍ ആഹാബിനോടു മറുപ 
ടിപറഞ്ഞു, “രാമോത്ത്‌-ഗിലെയാദിനെ തോല്ലി 
ക്കാന്‍ ദൈവം നിങ്ങളെ അനുവദിക്കുമെന്നതി 
നാല്‍ യുദ്ധത്തിനു പൊയ്ക്കൊള്ളൂ.” 
എന്നാല്‍ യെഹോശാഫാത്തു പറഞ്ഞു, “യ 





2 ദിനവൃത്താന്തം 17:12-18:17 


ലൂടെയാണ്‌ നാം യഹോവയോടു ആരായേ 
ണ്ടത്‌.” 

അപ്പോള്‍ ആഹാബുരാജാവ്‌ യെഹോശാ 
ഫാത്തിനോടുപറഞ്ഞു, “ഒരാളുണ്ടിവിടെ. നമു 
ക്ക്‌ അവനിലൂടെ യഹോവയോടു ചോദിക്കാം. 
എനിക്കയാളോടു വെറുപ്പാണ്‌. കാരണം, 
എന്നെപ്പറ്റി നല്ല സന്ദേശങ്ങളൊന്നും യഹോവ 
യില്‍ നിന്ന്‌ അയാള്‍ കൊണ്ടുവന്നിട്ടില്ല. എനി 
ക്കായി എപ്പോഴും ദുഷിച്ചസന്ദേശങ്ങള്‍ ആണ്‌ 
അയാള്‍ കൊണ്ടുവരുന്നത്‌. യിമ്ളയുടെ പുത്ര 
നായ മീഖായാവാണയാശള്‍.” എന്നാല്‍ യെഹോ 
ശാഫാത്തു പറഞ്ഞു, “ആഹാബ്‌, അങ്ങ്‌ അങ്ങ 
നെ പറയരുത്‌!” 

8അനന്തരം ആഹാബ്‌ തന്‍െറ ഉദ്യോഗസ്ഥന്മാ 
രിലൊരാളെ വിളിച്ചു പറഞ്ഞു, “യിമ്ളയുടെ 
പുത്രനായ മീഖായാവിനെ ഇങ്ങോട്ടു വിളിച്ചു 
കൊണ്ടുവരിക.” 

9യിസ്രായേല്‍രാജാവായ ആഹാബും യെഹൂ 
ദയിലെ രാജാവായ യെഹോശാഫാത്തും തങ്ങ 
ളുടെ അംഗവസ്ത്രങ്ങള്‍ ധരിച്ചിരുന്നു. ശമര്യാന 
ഗരത്തിന്‍െറ മുന്‍കവാടത്തിനരികിലുള്ള മെതി 
ക്കളത്തില്‍ തങ്ങളുടെ സിംഹാസനത്തിന്മേലാ 
യിരുന്നു ആഹാബും യെഹോശാഫാത്തും ഇരു 
ന്നിരുന്നത്‌. ഇരുരാജാക്കന്മാരുടെയും മുമ്പില്‍ നാ 
നൂറുപ്രവാചകര്‍ തങ്ങളുടെ സന്ദേശങ്ങള്‍ പറ 
ഞ്ഞുകൊണ്ടിരുന്നു. 4കെനയനാ എന്നൊരാളു 
ടെപുത്രനായിരുന്നു സിദെക്കീയാവ്‌. സിദെക്കീ 
യാവ്‌ ഏതാനും ഇരുമ്പു കൊമ്പുകളുണ്ടാക്കിയി 
രുന്നു. സിദെക്കീയാവൂപറഞ്ഞു, “യഹോവ പറ 
യുന്നത്‌ ഇങ്ങനെയാണ്‌: “അരാമ്യന്‍ജനത മുഴു 
വന്‍നശിക്കുംവരെ നിങ്ങള്‍ അവരെ കുത്തി 
ക്കൊല്ലാന്‍ ഈ ഇരുമ്പുകൊമ്പുകള്‍ ഉപയോ 
ഗിക്കും.”” 

11എല്ലാപ്രവാചകരും അതുതന്നെ പറഞ്ഞു. 
അവര്‍പറഞ്ഞു, “രാമോത്ത്‌ ഗിലെയാദുപട്ടണ 
ത്തിലേക്കുപോവുക. നിങ്ങള്‍ക്കുവിജയം നിശ്ച 
യം. അരാമ്യരെ തോല്ലിക്കാന്‍ യഹോവ രാജാവി 
നെ അനുവദിക്കും.” 

12മീഖായാവിനെ കൊണ്ടുവരാ൯പോയ ദൂത 
൯ അയാളോടു പറഞ്ഞു, “മീഖായാവേ, എല്ലാ 
പ്രവാചകരും ഒന്നുതന്നെ പറയുന്നു. രാജാ 
വിനു വിജയമുണ്ടാകുമെന്നാണ്‌ അവര്‍ പറയു 
ന്നത്‌. അതിനാല്‍ അവര്‍ പറയുന്നതുപോലെ 
പറയണം. അങ്ങും നല്ലതു തന്നെ പറയണം.” 

13എന്നാല്‍ മീഖായാവുപറഞ്ഞു, “ജീവിക്കു 
ന്ന യഹോവയാണെ സത്യം എന്‍െറ ദൈവം 
പറയുന്നതേ ഞാന്‍ പറയൂ.” 

14അനന്തരം മീഖായാവ്‌ ആഹാബുരാജാവി 
നന്‍െറയടുത്തേക്കു വന്നു. രാജാവ്‌ അയാളോടു 
ചോദിച്ചു, “മീഖായാവേ, യുദ്ധംചെയ്യാന്‍ ഞ 
ങ്ങള്‍ രാമോത്ത്‌ ഗിലെയാദിലേക്കു പോക 
ണോ?” മീഖായാവ്‌ മറുപടി പറഞ്ഞു, “പോയി 
ആക്രമിക്കുക. അവരെ തോല്ലിക്കാ൯ന്‍ ദൈവം 
നിങ്ങളെ അനുവദിക്കും.” 13ആഹാബുരാജാവ്‌ 
മീഖായാവിനോടു പറഞ്ഞു, “യഹോവയുടെ 
നാമത്തില്‍ സത്യം മാത്രമേ പറയാവൂ എന്ന്‌ 
പലവട്ടം ഞാന്‍ താങ്കളെക്കൊണ്ട സത്യം ചെയ്യി 
ച്ചിട്ടുണ്ട്‌!” 

16അപ്പോള്‍ മീഖായാവു പറഞ്ഞു, “യിസന്ധ്രാ 
യേല്‍ജനത മുഴുവന്‍ ഇടയനില്ലാത്ത ആട്ടിന്‍ 
പറ്റംപോലെ മലകളില്‍ ചിതറിക്കിടക്കുന്നതു 
ഞാ൯കണ്ടു. യഹോവ പറഞ്ഞു, “അവര്‍ക്ക്‌ നാ 

















ഹോവയുടെ പ്രവാചകരിലാരെങ്കിലും ഇതിലൂ 
ണ്ടോ? യഹോവയുടെ പ്രവാചകരിലൊരാളി 


നില്ല. ഓരോരുത്തരും സുരക്ഷിതരായി വീടു 
കളിലേക്കുപോകട്ടെ!” 17യിസ്രായേല്‍രാജാവാ 


2 ദിനവൃത്താന്തം 18:18-19:7 


യ ആഹാബ്‌ യെഹോശാഫാത്തിനോടു പറ 
ഞ്ഞു, “എന്നെപ്പറ്റി യഹോവയില്‍നിന്നും നല്ല 
സന്ദേശങ്ങളൊന്നും മീഖായാവ്‌ കൊണ്ടു വരി 
ല്ലെന്ന്‌ ഞാന്‍ നിങ്ങളോടു പറഞ്ഞു! എന്നെപ്പറ്റി 
മോശപ്പെട്ട സന്ദേശങ്ങളെ അയാള്‍ക്കുള്ളൂ!” 
18മീഖായാവു പറഞ്ഞു, “യഹോവയുടെ സ 
ന്ദേശംകേട്ടാലും: യഹോവതനന്‍െറ സിംഹാസന 
ത്തിലിരിക്കുന്നത്‌ ഞാന്‍ കണ്ടു. സ്വര്‍ഗ്ഗത്തി 
ന്‍െറ മുഴുവന്‍ സൈന്യവും അവന്‍െറ പാര്‍ശ്വ 


458 


30അരാമിലെ രാജാവ്‌ തന്‍െറ തേരാളികള്‍ക്ക്‌ 
ഒരുത്തരവു നല്‍കി. അദ്ദേഹം അവരോടു പറ 
ഞ്ഞു, “അവര്‍ പ്രമാണികളോ അല്ലാത്തവരോ 
ആകട്ടെ, ഒരാളുമായും യുദ്ധം ചെയ്യരുത്‌. 
എന്നാല്‍ യിസ്രായേല്‍ രാജാവായ ആഹാബി 
നോടു യുദ്ധം ചെയ്യുക. ”31യെഹോശാഫാ 
ത്തിനെ കണ്ട തേരാളികള്‍ കരുതി, “ഇദ്ദേഹമാ 
യിരിക്കും യിസ്രായേല്‍രാജാവായ ആഹാബ്‌!” 
അവര്‍ യെഹോശാഫാത്തിനെ ആക്രമിക്കാന്‍ 





ങ്ങളില്‍ നില്‍ക്കുന്നു. 1യഹോവ ചോദിച്ചു, 
“യിസ്രായേല്‍രാജാവായ ആഹാബിനെചതിച്ച്‌ 
രാമോത്ത്‌ ഗിലെയാദിലേക്കയച്ച്‌ അവിടെവച്ച്‌ 
അയാള്‍യുദ്ധത്തില്‍ കൊല്ലപ്പെടാന്‍ ഇടയാ 
ക്കാന്‍ ആരുണ്ട്‌” യഹോവയ്ക്കു ചുറ്റുംകൂടി 
നിന്നവര്‍ പലപല അഭിപ്രായങ്ങള്‍ പറഞ്ഞു. 
20അനന്തരം ഒരാത്മാവു വന്ന്‌ യഹോവയുടെ 
മുമ്പില്‍നിന്നു. ആ ആത്മാവു പറഞ്ഞു, “ആഹാ 
ബിനെ ഞാന്‍കുടുക്കാം” യഹോവ ആ ആത്മാ 
വിനോടു ചോദിച്ചു, “എങ്ങനെ? 2ആ ആത്മാ 
വ്‌ മറുപടി പറഞ്ഞു, “ഞാന്‍ പോയി ആഹാ 
ബിനന്‍െെറ പ്രവാചകരുടെ വായില്‍ നുണ പറയി 
ക്കുന്ന ആത്മാവായികൂടാം.” യഹോവ പറഞ്ഞു, 
“ആഹാബിനെ കുടുക്കുന്നതില്‍ നീ വിജയിക്കും. 
അതിനാല്‍ ചെന്ന്‌ അങ്ങനെ ചെയ്യുക.” 

22“നോക്കൂ ആഹാബ്‌,നുണ പറയുന്ന ഒരു 
ആത്മാവിനെ യഹോവ അങ്ങയുടെ പ്രവാച 
കരുടെ വായില്‍ ഇരുത്തിയിരിക്കുന്നു. നിനക്ക്‌ 
ദുരിതമുണ്ടാകുമെന്ന്‌ യഹോവ പറഞ്ഞിരി 
ക്കുന്നു.” 

2അപ്പോള്‍ കെനയനയുടെ പുത്രനായ സി 
ദെക്കീയാവ്വന്ന്‌ മീഖായാവിനന്‍െറ മുഖത്ത്‌ അ 
ടിച്ചു. സിദെക്കീയാവു പറഞ്ഞു, “മീഖയാവേ, 
നിന്നോടു സംസാരിക്കാ൯വന്ന യഹോവയു 
ടെ ആത്മാവ്‌ എന്നെവിട്ടു ഏതുവഴിക്കാണു 
പോയത്‌?” 24മീഖായാവ്‌ മറുപടിപറഞ്ഞു, “സി 
ദെക്കീയാവേ, ഒരു ഉള്ളറയില്‍ ഒളിച്ചിരിക്കാന്‍ 
പോകുന്ന ദിവസം നീ അത്‌ കണ്ടെത്തും.” 

2അപ്പോള്‍ ആഹാബുരാജാവു പറഞ്ഞു, “മീ 
ഖായാവിനെ നഗരഭരണാധിപനായ ആമോ 
ന്‍െറയും രാജപൂത്രനായ യോവാശിന്‍െറയും 
അടുത്തേക്കുവിടുക. 2ആമോനോടും യോവാ 
ശിനോടും ഇങ്ങനെ പറയുക, “രാജാവു പറയു 
ന്നതിങ്ങനെയാണ്‌: മീഖായാവിനെ തുറങ്കിലട 
യ്ക്കുക. ഞാന്‍ യുദ്ധത്തില്‍നിന്നും തിരികെ 
വരുംവരെ അവന്‍ അപ്പവും വെള്ളവുമല്ലാതെ 
ഒന്നും തിന്നാന്‍കൊടുക്കരുത്‌.” 27മീഖായാവ്‌ മറു 
പടിപറഞ്ഞു, “ആഹാബേ, നീ യുദ്ധത്തില്‍ 
നിന്നും തിരിച്ചുവരികയാണെങ്കില്‍ യഹോവ 
എന്നിലൂടെ സംസാരിച്ചിട്ടില്ല. നിങ്ങളെല്ലാവ 
രും എന്‍െറ വാക്കുകള്‍ കേള്‍ക്കുകയും ഓര്‍മ്മി 
ക്കുകയും ചെയ്യുക!” 


























രാമോത്ത്‌ ഗിലെയാദില്‍ ആഹാബ്‌ 
കൊല്ലപ്പെടുന്നു 

28അങ്ങനെ, യിസ്ര്രായേല്‍രാജാവായ ആഹാ 
ബും യെഹുദാരാജാവായ യെഹോശാഫാത്തും 
രാമോത്ത്‌ ഗിലെയാദുപട്ടണം ആക്രമിച്ചു. 22ആ 
ഹാബുരാജാവ്‌ യെഹോശാഫാത്തിനോടു പറ 
ഞ്ഞു, “യുദ്ധത്തിനു പോവുംമുമ്പ്‌ ഞാന്‍ പ്ര 
ച്ഛന്നവേഷം ധരിക്കും. എന്നാല്‍ താങ്കള്‍ സ്വ 
ന്തംമേലങ്കിതന്നെ ധരിക്കുക.” അതിനാല്‍ യി 
സ്രായേല്‍രാജാവായ ആഹാബ്‌ വേഷപ്രച്ഛ 
ന്നനാവുകയും ഇരുരാജാക്കന്മാരും യുദ്ധത്തിനു 
പുറപ്പെടുകയും ചെയ്തു. 


തിരിഞ്ഞു. എന്നാല്‍ യെഹോശാഫാത്ത്‌ അലറി 
വിളിക്കുകയും യഹോവ അയാളെ സഹായിക്കു 
കയും ചെയ്തു. ദൈവം തേരാളികളെ യെഹോ 
ശാഫാത്തില്‍നിന്നും തിരിച്ചു വിട്ടു. 2യെഹോ 
ശാഫാത്ത്‌ യിസ്രായേല്‍ രാജാവല്ലെന്നു മനസ്സി 
ലാക്കിയതോടെ അവര്‍ അയാളെ പിന്തുടരു 
ന്നതു നിര്‍ത്തി. 

33എന്നാല്‍ ഒരു ഭടന്‍ തന്‍െറ വില്ലില്‍നിന്നും 
ഒരമ്പ്‌ അലക്ഷ്യമായി എയ്തു. ആ അമ്പ്‌ യി 
സ്രായേല്‍ രാജാവായ ആഹാബിനുമേല്‍ തറ 
ച്ചു. അത്‌ ആഹാബിന്‍െറമേല്‍ കവചമില്ലാത്ത 
ഒരു ഭാഗത്താണ്തറച്ചത്‌. ആഹാബ്‌ തന്‍െറ തേ 
രാളിയോടുപറഞ്ഞു, “എനിക്കു മൂറിവേറ്റിരിക്കു 
ന്നു. തേര്‍ തിരിച്ചു വിടുക!” 34അന്നത്തെ യുദ്ധം 
ഭീകരമായി. ആഹാബ്‌ സായാഹംവരെ തന്‍െറ 
തേരില്‍തങ്ങി അരാമ്യര്‍ക്കുനേരെ നിന്നു. സൂര്യാ 
സ്തമയവേളയില്‍ അയാള്‍ മരിച്ചു. 
] 9 യെഹൂദാരാജാവായ യെഹോശാഫാത്ത്‌ 

യെരൂശലേമിലുള്ള തന്‍െറ വസതിയില്‍ 

സുരക്ഷിതനായി തിരിച്ചെത്തി. ക്രവാചകനാ 
യ യേഹൂ യെഹോശാഫാത്തിനെ കാണാന്‍ 
പുറപ്പെട്ടു. ഹനാനി എന്നായിരുന്നു യേഹൂവി 
ന്‍െറ പിതാവിന്‍െറ പേര്‍. യേഹൂ യെഹോശാ 
ഫാത്ത്രാജാവിനോടു പറഞ്ഞു, “അങ്ങ്‌ എന്തി 
നാണ്‌ ദുഷ്ടരെ സഹായിക്കുന്നത്‌? യഹോവ 
വെറുക്കുന്നവരെ അങ്ങെന്തിനാണ്‌ സ്നേഹി 
ക്കുന്നത്‌. യഹോവ അങ്ങയോടു കോപാകുല 
നാകാന്‍ കാരണം അതാണ്‌. 3എന്നാല്‍ നിന്‍െറ 
ജീവിതത്തില്‍ ചില നന്മകളുണ്ട. നീ ഈ രാജ്യ 
ത്തുനിന്നും അശേരാതൂണുകള്‍ മുറിച്ചുനീക്കു 
കയും മനസ്സിലും ആത്മാവിലും ദൈവത്തെ 
പിന്തുടരാന്‍ നിശ്ചയിക്കുകയും ചെയ്തു.” 











യെഹോശാഫാത്ത്‌ ന്യായാധിപന്മാരെ 
തെരഞ്ഞെടുക്കുന്നു 

യെഹോശാഫാത്ത്‌ യെരുശലേമില്‍ വസി 
ചു. ബേര്‍ശേബപട്ടണം മുതല്‍ എഫ്രയീം കു 
ന്നിന൯്പ്രദേശംവരെയുള്ള പ്രദേശത്തെ ജനത്തെ 
ദൈവത്തിങ്കലേക്കു കൊണ്ടുവരുവാന്‍ അയാള്‍ 
പുറപ്പെട്ടു. യെഹോശാഫാത്ത്‌ അവരെ തങ്ങളു 
ടെപൂര്‍വ്വികരുടെ ദൈവമാകുന്ന യഹോവയിങ്ക 
ലേക്കു തിരികെ കൊണ്ടുവന്നു. യെഹോശാ 
ഫാത്ത്‌ യെഹൂദയില്‍ ന്യായാധിപന്മാരെ തെര 
ഞ്ഞെടുത്തു. യെഹൂദയിലെ ഓരോകോട്ടയി 
ലേക്കും അദ്ദേഹം ന്യായാധിപന്മാരെ തെര 
ഞ്ഞെടുത്തു. യെഹോശാഫാത്ത്‌ ആ ന്യായാ 
ധിപന്മാരോടു പറഞ്ഞു, “നിങ്ങള്‍ യഹോവ 
യ്ക്കു വേണ്ടിയാണ്‌ ന്യായവിധിനടത്തുന്നത്‌. 
ജനങ്ങള്‍ക്കുവേണ്ടിയല്ല. അതിനാല്‍ നിങ്ങളുടെ 
പ്രവൃത്തികളില്‍ അതീവശ്രദ്ധ പുലര്‍ത്തുക. 
നിങ്ങളൊരു തീരുമാനമെടുക്കുമ്പോള്‍ യഹോവ 
നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. "നിങ്ങളോ 
രോരുത്തരും യഹോവയെ ഭയക്കണം. നമ്മുടെ 
ദൈവമാകുന്ന യഹോവ നീതിമാനായതിനാല്‍ 
നിങ്ങളുടെ പ്രവൃത്തികളില്‍ ശ്രദ്ധാലുക്കളായി 














459 


രിക്കുക. യഹോവ ആരെയും മറ്റൊരാളെക്കാള്‍ 
വലിയവനായി പരിഗണിക്കില്ല. തന്‍െറ ന്യായ 
വിധി മാറ്റുവാന്‍ അവന്‍ പണം വാങ്ങുകയു 
മില്ല.” 

യെരൂശലേമില്‍ യെഹോശാഫാത്ത്‌ ഏതാ 
നും ലേവ്യരേയും പുരോഹിതരേയും യിന്ധ്രാ 
യേല്‍ കൂടുംബനാഥന്മാരെയും ന്യായാധിപ 
ന്മാരായി തെരഞ്ഞെടുത്തു. യെരൂശലേമിലെ 
ജനങ്ങള്‍ക്കിടയിലെ പ്രശ്നങ്ങള്‍ അവര്‍ 
യഹോവയുടെ നിയമങ്ങള്‍ക്കനുസരിച്ച്‌ പരി 
ഹരിച്ചു. "യെഹോശാഫാത്ത്‌ അവര്‍ക്കു കല്പ 
നകള്‍ നല്‍കി. യെഹോശാഫാത്ത്‌ പറഞ്ഞു, 
“നിങ്ങള്‍ അതീവ വിശ്വാസത്തോടെ സേവിക്ക 
ണം. നിങ്ങള്‍ യഹോവയെ ഭയപ്പെടണം. 
10വധം, നിയമം, ഉത്തരവ്‌, ഭരണം, മറ്റുനിയമ 
ങ്ങള്‍ എന്നിവയെലപ്പറ്റിയൊക്കെയുള്ള വ്യവഹാ 
രങ്ങള്‍ നിങ്ങള്‍ക്കു മുമ്പില്‍ വന്നേക്കാം. നഗര 
ത്തില്‍ വസിക്കുന്ന നിങ്ങളുടെ സഹോദരന്മാ 
രില്‍ നിന്നായിരിക്കാം ഈ പ്രശ്നങ്ങളുദിക്കുക. 
ഈ വ്ൃവഹാരങ്ങളിലൊക്കെ നിങ്ങളുടെ നിര്‍ 
ദ്ദേശങ്ങളെ പിന്തുടരാന്‍ നിങ്ങള്‍ ജനങ്ങളെ 
താക്കീതുചെയ്യണം. അല്ലാത്തപക്ഷം അവര്‍ 
യഹോവയുടെ മുമ്പില്‍ അപരാധികളാകും. 
വിശ്വാസപൂര്‍വ്വമല്ല നിങ്ങള്‍ സേവിക്കുന്നതെ 
ങ്കില്‍ യഹോവയുടെ കോപം നിങ്ങള്‍ക്കും 
സഹോദരന്മാര്‍ക്കുമെതിരെ തിരിയും. ഇങ്ങനെ 
ചെയ്താല്‍ നിങ്ങള്‍ കുറ്റക്കാരാവുകയില്ല. 1അ 
മാര്യാവ്‌ ആണ്‌ മുഖ്യപുരോഹിതന്‍. യഹോ 
വയെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങള്‍ക്കും 
നിന്നെക്കാള്‍ മേലെ അയാളായിരിക്കും. രാജാ 
വുമായുള്ള എല്ലാക്കാര്യങ്ങളുടെയും ചുമതല 
ക്കാരന്‍ സെബദ്യാവുമായിരിക്കും. യിശ്മായേല്‍ 
എന്നാണ്‌ സെബാദ്യാവിന്‍റെറ പിതാവിന്‍െറ 
പേര. യെഹൂദാഗോത്രത്തിലെ ഒരു നേതാവാണ്‌ 
സെബാദ്യാവ്‌. നിങ്ങളുടെ തീരുമാനങ്ങള്‍ നിര്‍ 


























2 ദിനവൃത്താന്തം 19:8-20:17 


“ഞങ്ങളുടെ പൂര്‍വ്വികന്മാരുടെ ദൈവമാകു 
ന്നയഹോവേ, അങ്ങ്‌ സ്വര്‍ഗ്ഗത്തിലെ ദൈവമാ 
കുന്നു! എല്ലാ രാജ്യങ്ങള്‍ക്കുംമേല്‍ അങ്ങു ഭരണം 
നടത്തുന്നു! അങ്ങയ്ക്കു കരുത്തും ശക്തിയുമുണ്ട! 
ആര്‍ക്കും അങ്ങയ്ക്ക്‌ എതിരുനില്‍ക്കാനാവില്ല! 
നീയാകുന്നു ഞങ്ങളുടെ ദൈവം! ഈ ദേശത്തു 
വസിച്ചിരുന്നവരെ അങ്ങ്പുറത്താക്കി. അങ്ങ 
യുടെ ജനതയായ യിസ്രായേലുകാര്‍ക്കു മുമ്പി 
ല്‍വച്ചാണ്‌ അങ്ങ്‌ അതുചെയ്തത്‌. ഈ ദേശം 
അങ്ങ്‌ അബ്രാഹാമിന്‍െറ പിന്‍ഗാമികള്‍ക്ക്‌ എ 
ന്നെന്നേക്കുമായി നല്‍കി. അബ്രാഹാം അങ്ങയു 
ടെ സുഹൃത്തായിരുന്നു. &അബ്രാഹാമിനന്‍െറ പി 
ന്‍ഗാമികള്‍ ഇവിടെ വസിക്കുകയും അങ്ങ 
യുടെ നാമത്തില്‍ ഒരു ആലയം പണിയുകയും 
ചെയ്തു. *അവര്‍ പറഞ്ഞു, “ഞങ്ങള്‍ക്ക്‌ ദുരിത 
ങ്ങളുണ്ടാകുമ്പോള്‍-വാളും ശിക്ഷയും രോഗവും 
ക്ഷാമവും ഉണ്ടാകുമ്പോള്‍ ഈ ആലയത്തിനു 
മുമ്പിലും അങ്ങയുടെ മുമ്പിലും ഞങ്ങള്‍ വന്നു 
നില്‍ക്കും. ഈ ആലയത്തിന്മേല്‍ അങ്ങയുടെ 
നാമമുണ്ട്‌. ഞങ്ങള്‍ ദുരിത്തിലാവുമ്പോള്‍ 
ഞങ്ങളങ്ങയോടു നിലവിളിക്കും. അപ്പോള്‍ 
അങ്ങ്‌ അതു കേള്‍ക്കുകയും ഞങ്ങളെ രക്ഷിക്കുക 
യും ചെയ്യും.” 

10“എന്നാല്‍ ഇപ്പോളിതാ അമ്മോന്യരും മോ 
വാബ്യരും സേയീര്‍പര്‍വ്വതക്കാരും! യിന്ധ്രായേ 
ല്‍ജനത ഈജിപ്തില്‍നിന്നും വന്നപ്പോള്‍ ഇവ 
രെ ആക്രമിക്കാന്‍ അങ്ങ്‌ യിസ്രരായേല്‍ജനതയെ 
അനുവദിച്ചില്ല. അതിനാല്‍ യിസ്രായേല്‍ജനത 
അവരെ അക്രമിക്കാതെ തിരിഞ്ഞുപോയി. 1എ 
ന്നാല്‍ അവരെ നശിപ്പിക്കാതെ പോന്നതിന്‌ 
അവര്‍ ഞങ്ങള്‍ക്കുതരുന്നപ്രതിഫലം കണ്ടാലും! 
ഞങ്ങളെ ഇവിടെനിന്നും ഓടിക്കാനാണ്‌ അവ 
രുടെ വരവ്‌. അങ്ങാണ്‌ ഞങ്ങള്‍ക്ക്‌ ഈ ദേശം 
തന്നത്‌. ഞങ്ങളുടെ ദൈവമേ, അവരെ 
ശിക്ഷിച്ചാലും! ഞങ്ങള്‍ക്കെതിരെ വരുന്ന ഈ 




















വഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാരായി ലേവ്യര്‍ 
സേവിക്കും. നിങ്ങളുടെ പ്രവൃത്തികളിലെല്ലാം 
ധൈര്യത്തോടെയിരിക്കുക. നന്മനിറഞ്ഞ പ്രവൃ 
ത്തികള്‍ ചെയ്യുന്നവര്‍ക്ക്‌ യഹോവ കൂട്ടാ 
യിരിക്കട്ടെ.” 


യെഹോശാഫാത്ത്‌ യുദ്ധം നേരിടുന്നു 
പില്‍ക്കാലത്ത്‌ മോവാബ്യരും അമ്മോന്യ 
2 രും ഏതാനും മെയൂന്യരും യെഹോശാ 
ഫാത്തിനോടു യുദ്ധത്തിനുവന്നു. 2ചിലര്‍ വന്ന്‌ 
യെഹോശാഫാത്തിനോടു പറഞ്ഞു, “എദോമി 
ല്‍നിന്നും അങ്ങയ്ക്കെതിരെ ഒരുവലിയ സൈ 
ന്യം വരുന്നുണ്ട്‌. ചാവുകടലിനന്‍െറ മറുകരയില്‍ 
നിന്നാണവരുടെവരവ്‌. ഇപ്പോള്‍ത്തന്നെ അവര്‍ 
എന്‍-ഗെദി എന്നും അറിയപ്പെടുന്ന ഹസാ 
സോന്‍-താമാരില്‍ ഉണ്ട്‌!” 3യെഹോ ശാഫാത്ത്‌ 
ഭയന്നു. എന്താണു ചെയ്യേണ്ടതെന്ന്‌ യഹോവ 
യോടു ചോദിക്കാന്‍ അദ്ദേഹം തീരുമാനിച്ചു. 
യെഹൂദയിലുള്ള എല്ലാവര്‍ക്കും അദ്ദേഹം ഒരു 
ഉപവാസ സമയം പ്രഖ്യാപിച്ചു. യഹോവ 
യില്‍നിന്നും സഹായംതേടി യെഹുദക്കാര്‍ 
ഒത്തുകൂടി. യെഹൂദയിലെ എല്ലാ പട്ടണങ്ങളില്‍ 
നിന്നും അവര്‍ യഹോവയുടെ സഹായം തേടി 
വന്നു. 
യെഹോശാഫാത്ത്‌ പുതിയ മുറ്റത്തിനുമു 
മ്പില്‍ യഹോവയുടെ ആലയത്തിലായിരുന്നു. 
യെഹൂദയില്‍നിന്നും യെരുശലേമില്‍നിന്നുമു 
ള്ളവരുടെ യോഗത്തില്‍ അദ്ദേഹം എഴുന്നേറ്റുനി 
ന്നു. അദ്ദേഹം പറഞ്ഞു, 











വലിയ പടയെ നേരിടാന്‍ ഞങ്ങള്‍ക്കു കരു 
ത്തില്ല! എന്താണു ചെയ്യേണ്ടതെന്ന്‌ ഞങ്ങള്‍ക്ക 
റിയില്ല! അതിനാലാണ്‌ ഞങ്ങള്‍ സഹായ 
ത്തിന്‌ അങ്ങയെ നോക്കുന്നത്‌!” 
13യെഹൂദക്കാര്‍ മുഴുവന്‍ യഹോവയ്ക്കുമു 
മ്പില്‍ തങ്ങളുടെ പിഞ്ചുപൈതങ്ങള്‍, ഭാര്യമാര്‍, 
കൂട്ടികള്‍ എന്നിവരെയും കൂട്ടി നിന്നു. 
14അനന്തരം യഹോവയുടെ ആത്മാവ്‌ യഹ 
സീയേലില്‍വന്നു. സെഖര്യാവിന്‍െറ പുത്രനാ 
യിരുന്നു യഹസീയേല്‍. ബെനായാവിനന്‍െറ പു 
ത്രനായിരുന്നു സെഖര്യാവ്‌. ബെനായാവ്‌ യെ 
യീയേലിന്‍െറെപുത്രനും. യെയീയേല്‍ മത്ഥന്യാ 
വിന്‍െറപൂത്രന്‍. യഹസീയേല്‍ ഒരു ലേവ്യനും 
ആസാഫിനന്‍െറ പിന്‍ഗാമിയുമായിരുന്നു. സ 
ത്മേളനത്തിനന്‍െറ മദ്ധ്യത്തില്‍, യഹസ്ധിയേല്‍ 
പറഞ്ഞു, “യെഹോശാഫാത്ത്‌ രാജാവേ, യെ 
ഹൂദക്കാരേ, യെരുശലേംകാരേ, നിങ്ങള്‍ എന്നെ 
ശ്രവിച്ചാലും! യഹോവ നിങ്ങളോടിങ്ങനെ പ 
റയുന്നു: “ഈ വലിയ സൈന്യത്തെച്ചൊല്ലി ഭ 
യപ്പെടേണ്ട. എന്തെന്നാല്‍ യുദ്ധം നിങ്ങളുടെ 
യുദ്ധമല്ല. ഇതു ദൈവത്തിന്‍െറ യുദ്ധമാകുന്നു! 
16നാളെ, അവരോടു യുദ്ധത്തിനു പോവുക. 
സീസ്‌ ചുരത്തിലൂടെ അവര്‍ കയറിവരും. യെരൂ 
വേല്‍മരുഭൂമിയുടെ മറുകരയില്‍ താഴ്വരയുടെ 
അവസാനത്തില്‍വച്ച്‌ നിങ്ങള്‍ അവരെ കണ്ടു 
മുട്ടും 17ഈ യുദ്ധത്തില്‍ നിങ്ങള്‍ പൊരുതേണ്ട 
തില്ല. നിങ്ങളുടെ സ്ഥാനങ്ങളില്‍ ഉറച്ചു നില്‍ 
ക്കുക. യഹോവ നിങ്ങളെ രക്ഷിക്കുന്നത്‌ 
നിങ്ങള്‍ കാണും. യെഹൂദയേ, യെരൂശലേമേ, 





2 ദിനവൃത്താന്തം 20:18-21:2 


ഭയപ്പെടേണ്ട! വിഷമിക്കരുത്‌! യഹോവ നിങ്ങ 
ളോടൊച്പമുണ്ട്‌. അതിനാല്‍ നാളെ അവര്‍ക്കെ 
തിരെ പുറപ്പെടുക.” 

18യെഹോശാഫാത്ത്‌ വീണ്‌ നമസ്കരിച്ചു. 
യെഹൂദയിലെ മൂഴുവന്‍ ജനതയും യെരൂശലേ 
മില്‍ വസിക്കുന്നവരും യഹോവയ്ക്കു മുമ്പില്‍ 
നമസ്കരിച്ചു. അവരെല്ലാം യഹോവയെ ആ 
രാധിക്കുകയും ചെയ്തു. 19യിസ്രായേലിന്‍െറ 
ദൈവമാകുന്ന യഹോവയെ സ്തുതിക്കാന്‍ കെ 
ഹാത്ൃകുടുംബത്തില്‍നിന്നുള്ള ലേവൃരും കോര 
ഹിനന്‍െറ കുടുംബക്കാരും എഴുന്നേറ്റുനിന്നു. യ 
ഹോവയെ സ്തൂതിക്കുമ്പോള്‍ അവരുടെ 
ശബ്ദം വളരെ ഉച്ചത്തിലായിരുന്നു. 

274യെഹോശാഫാത്തിന്‍െറെസൈന്യം അതി 
രാവിലെതന്നെ തെക്കോവായിലെ മരുഭൂമിയി 
ലേക്കു പുറപ്പെട്ടു. അവര്‍ പുറപ്പെട്ടു തുടങ്ങിയ 
പ്പോള്‍ യെഹോശാഫാത്ത്‌ വന്നുപറഞ്ഞു, “യെ 
ഹൂദക്കാരും യെരൂശലേംകാരും എന്നെ ശ്രവിക്കു 
ക. നിങ്ങളുടെ ദൈവമാകുന്ന യഹോവയില്‍ 
വിശ്വസിക്കുക. അപ്പോള്‍ നിങ്ങള്‍ക്കു കരുത്തു 
ണ്ടാകും. യഹോവയുടെ പ്രവാചകരില്‍ വിശ്വ 
സിക്കുക. നിങ്ങള്‍ വിജയം വരിക്കും!” 

മ്യെഹോശാഫാത്ത്‌ ജനങ്ങളുടെ ഉപദേശം 
ശ്രദ്ധിച്ചു. അനന്തരം അയാള്‍ യഹോവയുടെ 
ഗായകരെ തെരഞ്ഞെടുത്തു. യഹോവയെ വാ 
ഴ്ത്തുന്നതിനാണ്‌ ആ ഗായകര്‍ തെരഞ്ഞെടു 
ക്കപ്പെട്ടത്‌. കാരണം അവന്‍ വിശുദ്ധനും അത്ഭു 
തപ്രഭാവനുമാകുന്നു. അവര്‍ സൈന്യത്തിനു 
മുമ്പേനടന്ന്‌ യഹോവയെ സ്തുതിച്ചു. ഈ 
ഗായകര്‍ ഇങ്ങനെ പാടി, “യഹോവയ്ക്കു നന്ദി 
പറയുവിന്‍ എന്തുകൊണ്ടെന്നാല്‍ അവന്‍െറ 
സ്നേഹം നിത്ൃമാകുന്നു!” 

2അവര്‍ പാടുവാനും യഹോവയെ സ്തുതി 
ക്കുവാനും ആരംഭിച്ചപ്പോള്‍ യഹോവ, അമ്മോ 
നൃര്‍ക്കും മോവാബ്യര്‍ക്കും സേയീര്‍പര്‍വ്വതക്കാര്‍ 
ക്കുംഎതിരെ കെണിയൊരുക്കി. യെഹൂദയെ അ 
ക്രമിക്കാ൯ വന്നവരായിരുന്നു അവര്‍. അവര്‍ 
പരാജയപ്പെട്ടു. 22അമ്മോന്യരും മോവാബ്യരും 
സേയീര്‍ പര്‍വ്വതക്കാര്‍ക്കെതിരെ പോരാടാന്‍ 
തുടങ്ങി. അമ്മോന്യരും മോവാബ്യരും സേയീര്‍ 
പര്‍വ്വതക്കാരെ നശിപ്പിച്ചു. സേയീരുകാരെ 
കൊന്നതിനുശേഷം അവര്‍ പരസ്പരം കൊന്നു. 

24യെഹൂദക്കാര്‍ മരുഭൂമിയിലെ നിരീക്ഷണകേ 
ന്ദ്രത്തിലെത്തി. അവര്‍ ശത്രുവിന്‍റെ വലിയ 
സൈന്യത്തെ നോക്കി. എന്നാല്‍ മൃതദേഹങ്ങള്‍ 
നിലത്തുകിടക്കുന്നതേ അവര്‍ കണ്ടുള്ളൂ. ഒരു 
ത്തരും അവശേഷിച്ചിരുന്നില്ല. ഭ്യെഹോശാ 
ഫാത്തും സൈന്യവും മൃതദേഹങ്ങളില്‍നിന്നും 
വിലപിടിച്ച വസ്തുക്കള്‍ കവര്‍ന്നെടുക്കാന്‍ 
വന്നു. ധാരാളം മൃഗങ്ങളും സമ്പത്തും വസ്ത്രങ്ങ 
ളും വിലപിടിച്ചവസ്തുക്കളും അവര്‍ കണ്ടു. 
യെഹോശാഫാത്തും സൈന്യവും അവയെല്ലാം 
കവര്‍ന്നെടുത്തു. യെഹോശാഫാത്തിനും സൈ 
നൃത്തിനും എടുക്കാവുന്നതിലുമധികമുണ്ടാ 
യിരുന്നു ആ വസ്തുക്കള്‍. അവയുടെ ആധിക്യം 
മൂലം മൃതശരീരങ്ങളില്‍നിന്നും അവ; കവര്‍ന്നെ 
ടുക്കാന്‍ അവര്‍ക്ക്‌ മൂന്നു ദിവസം വേണ്ടിവന്നു. 
26നാലാം ദിവസം യെഹോശാഫാത്തും അയാളു 
ടെസൈന്യവും ബെരാഖാ* താഴ്വരയില്‍ സ 
ന്ധിച്ചു. അവിടെവച്ച്‌ അവര്‍ യഹോവയെ 
സ്തുതിച്ചു. അതിനാലാണ്‌ ആ സ്ഥലം ഇന്നും 
“ബെരാഖാ താഴ്വര” എന്നറിയപ്പെടുന്നത്‌. 



































ബെരാഖാ “അനുഗ്രഹം”എന്നോ“സ്തുതി”യെന്നേ- 
അര്‍ത്ഥം 


460 


27അനന്തരം യെഹോശാഫാത്ത്‌ എല്ലാ യെ 
ഹൂദക്കാരെയും യെരുശലേംകാരെയും തിരികെ 
യെരൂശലേമിലേക്കു നയിച്ചു. അവരുടെ ശത്രു 
ക്കളെ നശിപ്പിച്ചുകൊണ്ട്‌ യഹോവ അവര്‍ക്ക്‌ 
സന്തോഷമുണ്ടാക്കി.28&വീണകള്‍, കിന്നരങ്ങള്‍, 
കാഹളങ്ങള്‍ എന്നിവയുമായി അവര്‍ യെരൂശ 
ലേമില്‍ യഹോവയുടെ ആലയത്തിലേക്കു 
വന്നു. 
23യിന്രായേലിനന്‍െറ ശത്രുക്കള്‍ക്കെതിരെ യ 
ഹോവ നടത്തിയ യുദ്ധത്തെപ്പറ്റി കേട്ടതിനാല്‍ 
എല്ലാരാജ്യങ്ങളും യഹോവയെ ഭയന്നു. 30അതി 
നാലാണ്‌ യെഹോശാഫാത്തിനെറ രാജ്യത്ത്‌ സ 
മാധനമുണ്ടായത്‌. യെഹോശാഫാത്തിന്‌ ദേശ 
ത്ത്‌ എല്ലായിടവും ദൈവം സമാധാനം നല്‍കി. 








യെഹോശാഫാത്തിന്‍െറ ഭരണാവസ്ധാനം 

31യെഹോശാഫാത്ത്‌ യെഹുദയിലായിരുന്നു 
ഭരിച്ചിരുന്നത്‌. ഭരണമാരംഭിക്കുമ്പോള്‍ അദ്ദേഹ 
ത്തിന്‌ മുപ്പത്തഞ്ചുവയസ്സായിരുന്നു. ഇരുപത്ത 
ഞ്ചു വര്‍ഷം അദ്ദേഹം ഭരണം നടത്തി. അസൂ 
ബാ എന്നായിരുന്നു അദ്ദേഹത്തിന്‍െറ അമ്മയു 
ടെ പേര്‌. ശില്‍ഹിയുടെ പുത്രിയായിരുന്നു 
അസൂബാ. 32തനന്‍െറ പിതാവായ ആസയെ 
പോലെ യെഹോശാഫാത്തും നേരായ വഴി 
യില്‍ ജീവിച്ചു. ആസയുടെ മാര്‍ഗ്ഗത്തില്‍നിന്നും 
യെഹോശാഫാത്ത്‌ ഒട്ടും വൃതിചലിച്ചില്ല. 
യഹോവയുടെ ദൃഷ്ടിയില്‍ നന്മയായതേ 
യെഹോശാഫാത്ത്‌ ചെയ്തിട്ടുള്ളൂ. 33എന്നാല്‍ 
ഉന്നതസ്ഥലങ്ങള്‍ മാറ്റപ്പെട്ടിരുന്നില്ല. ജനങ്ങളാ 
കട്ടെ തങ്ങളുടെ പൂര്‍വ്വികരുടെ ദൈവത്തെ 
പിന്തുടരുന്നതിന്‌ മനസ്സു പൂര്‍ണ്ണമായും അര്‍പ്പി 
ചിരുന്നുമില്ല. 

34ആരംഭംമുതല്‍ അവസാനംവരെ യെഹോ 
ശാഫാത്തിന്‍െറ എല്ലാപ്രവൃത്തികളും ഹനാനി 
യുടെ പുത്രനായ യേഹൂവിന്‍െറ ഒദ്യോഗിക 
രേഖകളില്‍ എഴുതിയിട്ടുണ്ട്‌. അക്കാര്യങ്ങളെ 
ല്ലാം “യിസ്രായേല്‍ രാജാക്കന്മാരുടെ ചരിത്രം” 
എന്ന ഗ്രന്ഥത്തില്‍ പകര്‍ത്തിയിട്ടുമുണ്ട്‌. 

ദടപിന്നീട, യെഹൂദരാജാവായ യെഹോശാ 
ഫാത്ത്‌ യിസ്രായേല്‍ രാജാവായ അഹസ്യാവു 
മായി ഒരു കരാറുണ്ടാക്കി. അഹസ്യാവ്‌ ദുഷ്പ്ര 
വൃത്തികള്‍ചെയ്തു. 3ഞര്‍ശീശിലേക്കു പോകു 
ന്നതിന്‌ കപ്പലുകളുണ്ടാക്കുന്നതിന്‌ യെഹോശാ 
ഫാത്ത്‌ അഹസ്യാവിനോടു ചേര്‍ന്നു. എസ്്യോ 
ണ്‍ ഗേബെര്‍പട്ടണത്തിലാണ്‌ അവര്‍ കപ്പലു 
കളുണ്ടാക്കിയത്‌. അപ്പോള്‍ ഏലീയേസെര്‍ 
യെഹോശാഫാത്തിനെതിരെ പ്രവചിച്ചു. ദോ 
ദാവ എന്നായിരുന്നു ഏലീയേസെരിനന്‍െറ പി 
താവിന്‍െറപേര്‍. മാരേശക്കാരനായിരുന്നു ഏലീ 
യേസെര്‍. അയാള്‍പറഞ്ഞു, “അഹസ്യാവിനോ 
ടു ചേര്‍ന്നതുകൊണ്ടാണ്‌ യെഹോശാഫാത്തേ, 
യഹോവ നിന്‍െറ പ്രവൃത്തികളെ തകര്‍ക്കുന്ന 
ത്‌.” കപ്പലുകള്‍ തകര്‍ന്നതിനാല്‍ യെഹോശാ 
ഫാത്തിനും അഹസ്യാവിനും അവ തര്‍ശീശി 
ലേക്കയയ്ക്കാ൯ കഴിഞ്ഞില്ല. 

പിന്നീട്‌ യെഹോശാഫാത്ത്‌ മരിക്കുകയും 

2 തന്‍െറ പൂര്‍വ്വികരോടൊപ്പം സംസ്കരി 
ക്കപ്പെടുകയും ചെയ്തു. ദാവീദിന്‍റെ നഗര 
ത്തിലാണദ്ദേഹം സംസ്കരിക്കപ്പെടുത്‌. യെഹോ 
രാമായിരുന്നു യെഹോശാഫാത്തിന്‍െറ സ്ഥാന 
ത്ത്‌ പുതിയരാജാവായത്‌. യെഹോശാഫാത്തി 
ന്‍െറ പുത്രനായിരുന്നു യെഹോരാം. അസര്യാ 
വ്‌, യെഹീയേല്‍, സെഖര്യാവ്‌, അസര്യാവ്‌, 
മീഖായേല്‍, ശെഫത്യാവ്‌ എന്നിവരായിരുന്നു 














461 


യെഹോരാമിന്‍ററ സഹോദരന്മാര്‍. യെഹോശാ 
ഫാത്തിന്‍െറ പുത്രന്മാരായിരുന്നു അവര്‍. യെ 
ഹൂദയിലെ* രാജാവായിരുന്നു യെഹോശാഫാ 
ത്ത്‌. യെഹോശാഫാത്ത്‌ തന്‍െറ പുത്രന്മാര്‍ക്ക്‌ 
വെള്ളി, സ്വര്‍ണ്ണം, അമൂല്യവസ്തുക്കള്‍ എന്നി 
വസമ്മാനമായി നല്‍കി. അദ്ദേഹം അവര്‍ക്ക്‌ 
യെഹൂദയില്‍ ശക്തമായ കോട്ടകളും നല്‍കി. 
പക്ഷേ യെഹോശാഫാത്ത്‌ തന്‍െറ സിംഹാ 
സനം നല്‍കിയത്‌ യെഹോരാമിനാണ്‌. കാരണം 
അയാളായിരുന്നു മൂത്തപുത്രന്‍. 


യെഹോരാം യെഹൂദയിലെ രാജാവ്‌ 

ക്യഹോരാം തന്‍െറ പിതാവിന്‍െറസാമ്രാ 
ജ്യം ഏറ്റെടുത്ത്‌ തന്‍െറ സിംഹാസനത്തെ ശക്ത 
മാക്കി. അനന്തരം അയാള്‍ ഒരു വാളുകൊണ്ട്‌ 
തന്‍െറ സഹോദരന്മാരെയെല്ലാം വെട്ടിക്കൊന്നു. 
ഏതാനും യിസ്രായേല്‍മൂപ്പന്മാരെയും അയാള്‍ 
വധിച്ചു. ടഭരണമാരംഭിക്കുമ്പോള്‍ യെഹോരാമി 
ന്‌ മുപ്പത്തിരണ്ടുവയസ്സായിരുന്നു പ്രായം. അ 
യാള്‍ യെരൂശലേമില്‍ എട്ടുവര്‍ഷം ഭരിച്ചു. ഞി 
സ്രായേല്‍രാജാക്കന്മാരുടേതുപോലുള്ള ജീവിത 
മായിരുന്നു അദ്ദേഹത്തിന്റേത്‌. ആഹാബിനന്‍െറ 
കുടുംബം ജീവിച്ചതുപോലെയായിരുന്നു അദ്ദേ 
ഹം ജീവിച്ചത്‌. കാരണം, ആഹാബിനന്‍െറപുത്രി 
യെ ആണ്‌ യെഹോരാം വിവാഹംകഴിച്ചത്‌. യ 
ഹോവയുടെ ദൃഷ്ടിയില്‍ ദുഷ്പ്രവൃത്തികളായ 
വ അയാള്‍ ചെയ്യുകയുംചെയ്തു. "താന്‍ ദാവീ 
ദുമായുണ്ടാക്കിയ കരാറുമൂലം യഹോവ ദാവീ 
ദിന്‍െറ കുടുംബത്തെ നശിപ്പിച്ചില്ല. ദാവീദിനും 
അയാളുടെ പുത്രന്മാര്‍ക്കും വേണ്ടി ഒരു വിളക്ക്‌ 








2 ദിനവൃത്താന്തം 21:3-22:4 


ല്‍നിന്നും നീ യെഹുദയിലെയും യെരൂശലേ 
മിലെയും ജനങ്ങളെതടഞ്ഞു. ആഹാബും അ 
യാളുടെ കുടുംബവും ചെയ്തതും അതുതന്നെ 
യാണ്‌. അവര്‍ ദൈവത്തോടു അവിശ്വസ്ത 
രായിരുന്നു. നിന്‍െറ സഹോദരന്മാരെ നീ വ 
ധിച്ചു. നിന്‍െറസഹോദരന്മാര്‍ നിന്നെക്കാള്‍ ഭേ 
ദമായിരുന്നു. 4അതിനാലിപ്പോള്‍ യഹോവ നി 
നന്‍െറജനതയെ കഠിനമായി ശിക്ഷിക്കും. നിന്‍െറ 
കുട്ടികള്‍, ഭാര്യമാര്‍, നിന്‍െറ സമ്പത്തുകള്‍ ഇ 
വയെ എല്ലാം യഹോവ ശിക്ഷിക്കും. നിന്‍െറ 
കുടലിന്‌ മഹാരോഗം പിടിപെടും. അത്‌ അ 


നുദിനം വഷളായിക്കൊണ്ടിരിക്കും. നിന്‍െറ 
മഹാരോഗംമൂലം നിന്‍െറ കൂടല്‍ പുറത്തു 
വരും.” 


16ഫെലിസ്ത്ൃര്‍ക്കും എത്വയോപൃക്കാര്‍ക്കടുത്തു 
വസിക്കുന്ന അരബികള്‍ക്കും യെഹോരാമിനോ 
ടു കടുത്തകോപം തോന്നി. യഹോവയാണതി 
നിടവരുത്തിയത്‌. 17അവര്‍ യെഹുദരാജ്യം ആക്ര 
മിച്ചു. രാജകൊട്ടാരത്തിലുള്ള മുഴുവന്‍ സമ്പ 
ത്തുകളെയും യെഹോരാമിനന്‍െറ ഭാര്യമാരെയും 
പുത്രന്മാരെയും അവര്‍ കടത്തിക്കൊണ്ടുപോ 
യി. യെഹോരാമിന്‍െറെ ഇളയപുത്രന്‍ മാത്രം 
അവശേഷിച്ചു. യെഹോവാഹാസ്‌* എന്നായി 
രുന്നു യെഹോരാമിന്‍െറ ഇളയപുത്രന്‍െറ പേര്‌. 

18ണങ്ങനെയൊക്കെ സംഭവിച്ചതിനുശേഷം യ 
ഹോവ യെഹോരാമിനന്‍െറ കുടലിന്‌ ഭേദപ്പെടു 
ത്താനാവത്ത രോഗം വരുത്തി. 1പിന്നീട ആ 
രോഗംമൂലം യെഹോരാമിനന്‍െറ കുടല്‍ രണ്ടുവര്‍ 
ഷത്തിനുശേഷം പുറത്തുചാടി. വളരെ വേദന 
യോടെ അയാള്‍മരിച്ചു. യെഹോരാമിനന്‍െറ പി 














താന്‍ നിത്യമായി തെളിയിക്കുമെന്ന്‌ യഹോവ 
വാഗ്ദാനം ചെയ്തിരുന്നു. 
8യെഹോരാമിന്‍െറകാലത്ത്‌ എദോം യെഹൂ 
ദയുടെ പരമാധികാരത്തില്‍നിന്നും വിട്ടുപോ 
യി. എദോംകാര്‍ തങ്ങള്‍ക്ക്‌ സ്വന്തം രാജാവിനെ 
തെരഞ്ഞെടുത്തു. അതിനാല്‍ യെഹോരാം ത 
ന്‍െറ എല്ലാ സൈന്യാധിപന്മാരും രഥങ്ങളു 
മായി എദോമിലേക്ക്‌ പുറപ്പെട്ടു. എദോമ്യ 
സൈന്യം യെഹോരാമിനെയും രഥനായകരെ 
യും വളഞ്ഞു. എന്നാല്‍ യെഹോരാം രാത്രിയില്‍ 
യുദ്ധം ചെയ്ത്‌ രക്ഷപ്പെട്ടു. അന്നുമുതല്‍ ഇന്നു 
വരേയ്ക്കും എദോം യെഹൂദയ്ക്കെതിരെ കല 
ഹിച്ചു കഴിയുന്നു. ലിബ്നാ പട്ടണക്കാരും 
യെഹോരാമിനെതിരെ തിരിഞ്ഞു. യെഹോരാം 


താവിനുവേണ്ടി ചെയ്തതുപോലെ ജനങ്ങള്‍ 
അയാള്‍ക്കായി അഗ്നികുണ്ഡം ഒരുക്കിയില്ല. 
മിരാജാവാകുമ്പോള്‍ യെഹോരാമിന്‌ മുപ്പത്തി 
രണ്ടുവയസ്സായിരുന്നു. അയാള്‍ എട്ടുവര്‍ഷം 
യെരൂശലേമില്‍ ഭരണം നടത്തി. യെഹോരാമി 
ന്‍െറമരണത്തില്‍ ആരും വ്യസനിച്ചില്ല. ജന 
ങ്ങള്‍ യെഹോരാമിനെ ദാവീദിനെ നഗര 
ത്തില്‍ സംസ്കരിച്ചു. പക്ഷേ അത്‌ രാജാക്ക 
ന്മാരെ സംസ്കരിക്കുന്ന കല്ലറയിലായിരുന്നില്ല. 





അഹസ്യ്യാവ്‌ യെഹൂദാരാജാവ്‌ 

യെഹോരാമിന്‍െറ സ്ഥാനത്ത്‌ യെരൂശ 
ലേംകാര്‍ അഹസ്ധ്യാവിനെ പുതിയ രാ 
ജാവായി അവരോധിച്ചു. യെഹോരാമിനന്‍െറ 





ദൈവമായ യഹോവയെ ഉപേക്ഷിച്ചതിനാലാ 
ണങ്ങനെ സംഭവിച്ചത്‌. യെഹോരാമിന്‍െറ പൂര്‍ 
വ്വികര്‍ വപിന്തുടര്‍ന്നിരുന്ന ദൈവമാണവന്‍. 
1യെഹോരാം യെഹൂദയിലെ കുന്നുകളില്‍ ഉന്ന 
തസ്ഥലങ്ങള്‍ നിര്‍മ്മിക്കുകയും ചെയ്തു. 
യഹോവശെയ ശുശ്രൂഷിക്കുന്നതില്‍നിന്നും യെ 
ഹോരാം യെരുശലേംകാരെ തടഞ്ഞു. യെഹൂദ 
ക്കാരെ അയാള്‍ യഹോവയില്‍നിന്നും അകറ്റി. 

2യെഹോരാമിന്‌ ഏലിയാ പ്രവാചകനില്‍ 
നിന്നും ഒരു സന്ദേശം ലഭിച്ചു. സന്ദേശം ഇതാ 
യിരുന്നു: “ദൈവമായ യഹോവ ഇങ്ങനെ പറ 
യുന്നു. നിന്‍െറ പിതാവ്‌ ദാവീദ്‌ പിന്തുടര്‍ന്ന 
ദൈവമാണവന്‍. യഹോവപറയുന്നു, “യെഹോ 
രാം, നിന്‍െറപിതാവായ യെഹോശാഫാത്ത്‌ ന 
യിച്ചപാതയിലല്ല നീ ജീവിച്ചത്‌. യെഹൂദാരാ 
ജാവായിരുന്ന ആസയെപ്പോലെയല്ല നിന്‍െറ 
ജീവിതം .1പക്ഷെ നീ വിത്‌ യിസ്രായേല്‍ 
രാജാക്കന്മാരെപ്പോലെയായിരുന്നു. ദൈവേച്‌ 
ഛയനുസരിച്ചുള്ള പ്രവൃത്തികള്‍ ചെയ്യുന്നതി 

















യെഹൂദാ യിസ്രായേല്‍. 


ഇളയപുത്രനായിരുന്നു അഹസ്യാഹ്‌. യെഹോ 
രാമിന്‍െറ പാളയം ആക്രമിക്കാന്‍ അരബികളോ 
ടൊപ്പം വന്നവര്‍ യെഹോരാമിന്‍െറ മൂത്തപുത്ര 
ന്മാരെവധിച്ചു. അങ്ങനെ അഹസ്യാവ്‌ യെഹൂദ 
യില്‍ ഭരണമാരംഭിച്ചു. ഇരുപത്തിരണ്ടാം വയ 
സ്റ്റിലായിരുന്നു അഹസ്യ്യാവ്‌ ഭരണമാരംഭിച്ചത്‌. 
അഹസ്യാവ്‌ യെരൂശലേമില്‍ ഒരു വര്‍ഷം ഭരണം 
നടത്തി. അഥല്യ എന്നായിരുന്നു അയാളുടെ 
അമ്മയുടെപേര്‍. ഒമ്രി എന്നായിരുന്നു അഥല്യാ 
യുടെ പിതാവിനന്‍െറെപേര്‍. 3ആഹാബിനന്‍െറ കൂ 
ടുംബക്കാരെപ്പോലെയാണ്‌ അഹസ്യാവ്‌ ജീവി 
ച്ചത്‌. അയാള്‍ അങ്ങനെജീവിക്കാന്‍ കാരണം 
അയാളുടെഅമ്മയുടെ പ്രേരണയായി രുന്നു. തെ 
റ്റുകള്‍ ചെയ്യാന്‍ അവള്‍ അയാളെ പ്രേരിപ്പിച്ചു. 
യഹോവയുടെ ദൃഷ്ടിയില്‍ ദുഷ്പ്രവൃത്തികളാ 
യവ അവന്‍ചെയ്തു. ആഹാബിന്‍റെറ കുടുംബ 
ത്തിന്‍റെ പ്രവൃത്തികള്‍ അങ്ങനെയായിരുന്നു. 
അഹസ്യാവിന്‍െറ പിതാവിന്‍െറ മരണശേഷം 
ആഹാബിന്‍െറകുടുംബം അഹസ്യ്യാവിന്‌ ഉപ 





യെഹോവാഹാസ്‌ “അഹസ്യാവ്‌” എന്നും ഉച്ചരിക്കാം. 


2 ദിനവൃത്താന്തം 22:5-23:11 


ദേശങ്ങള്‍ നല്‍കി. അവര്‍ അഹസ്യയാവിന്‌ ദുഷി 
ചുഉപദേശങ്ങളാണ്‌ നല്‍കിയത്‌. ആ ദുരുപദേശ 
ങ്ങള്‍ അയാളെ മരണത്തിലേക്കു നയിച്ചു. “ആ 
ഹാബിനന്‍െറകുടുംബം നല്‍കിയ ഉപദേശങ്ങള്‍ 
അഹസ്യാവ്‌ അനുസരിച്ചു. രാമോത്ത്‌ ഗിലെ 
യാദില്‍ അരാമിലെരാജാവായ ഹസായേല്‍രാ 
ജാവിനെതിരെ യുദ്ധംചെയ്യാന്‍ അഹസ്യാവ്‌ 
യോരാംരാജാവിനോടൊച്പം പോയി. യിസ്തധ്രാ 
യേല്‍രാജാവായിരുന്ന ആഹാബായിരുന്നു യോ 
രാമിന്‍െറ പിതാവ്‌. പക്ഷേ അരാമ്ൃര്‍ യുദ്ധത്തി 
ല്‍ യോരാമിനു പരിക്കേല്പിച്ചു. സുഖപ്പെടുന്ന 
തിനായി യോരാം യിസ്രെയേല്‍പട്ടണത്തിലേ 
ക്കുമടങ്ങി. അരാമൃരാജാവായ ഹസായേലിനെ 
തിരെ യുദ്ധംചെയ്ുമ്പോള്‍ രാമോത്തില്‍വച്ചാ 
ണയാള്‍ക്കു പരിക്കേറ്റത്‌. അനന്തരം, യെഹോരാ 
മിന്‍െറപുത്രനായ അഹസ്യ്യാവ്‌ യോരാമിനെ 
സന്ദര്‍ശിക്കാന്‍ യിസ്രെയേല്‍പട്ടണത്തിലേക്കു 
പോയി. ആഹാബ്‌ എന്നായിരുന്നു യോരാമി 
നെറ പിതാവിന്‍െറ പേര. മുറിവേറ്റതിനാല്‍ 
യോരാം യിസ്രെയേല്‍നഗരത്തിലായിരുന്നു. 

"യോരാമിനെ സന്ദര്‍ശിക്കാന്‍ പോകവേ അ 
ഹസ്യാവിന്‍െറ മരണത്തിന്‌ യഹോവ ഇടയാ 
ക്കി.അഹസ്യാവ്‌ അവിടെയെത്തുകയും യോരാ 
മിനോടൊപ്പം യേഹൂവിനെക്കാണാന്‍ പുറപ്പെ 
ടുകയുംചെയ്തു. നിംശി എന്നായിരുന്നു യേഹൂ 
വിന്‍െറ പിതാവിന്‍െറ പേര്‍. ആഹാബിന്‍െറ 
കുടുംബത്തെ തകര്‍ക്കാന്‍ യഹോവ യേഹൂവി 
നെ തെരഞ്ഞെടുത്തു. &യേഹൂ ആഹാബിനന്‍െറെ 
കുടുംബത്തെ ശിക്ഷിക്കുകയായിരുന്നു. യെഹൂദ 
യിലെ നേതാക്കളെയും അഹസ്യാവിനെ സേ 
വിച്ചിരുന്ന അഹസ്യാവിന്‍െറ ബന്ധുക്കളെയും 
യേഹൂ കണ്ടെത്തി. ആ യെഹൂദാനേതാക്കളെ 
യും അഹസ്യാവിനന്‍െറ ബന്ധുക്കളെയും യേഹു 
വധിച്ചു. 9അനന്തരം യേഹൂ അഹസ്യാവിനെ 
തെരഞ്ഞു. ശമര്യാപട്ടണത്തില്‍ ഒളിക്കാന്‍ ശ്രമി 
ക്കവേ യേഹൂവിന്‍െറയാള്‍ക്കാര്‍ അയാളെ പിടി 
കൂടി. അവര്‍ അഹസ്യാവിനെ യേഹൂവിന്‍െറ 
യടുത്തേക്കുകൊണ്ടുവന്നു. അവര്‍ അഹസ്യാ 
വിനെ കൊല്ലുകയും സംസ്കരിക്കുകയും ചെ 
യ്തു. അവര്‍ പറഞ്ഞു, “അഹസ്യാവ്‌ യെഹോ 
ശാഫാത്തിന്‍െറ ഒരു പിന്‍ഗാമിയാണ്‌. 
യെഹോശാഫാത്ത്‌ പൂര്‍ണ്ണമനസ്സാലെ യഹോ 
വയെ പിന്തുടര്‍ന്നു.” യെഹൂദരാജ്യത്തെ ഒരുമി 
ച്ചു നിര്‍ത്താന്‍ മതിയായകരുത്ത്‌ അഹസ്യാവി 
ന്‍െറ കുടുംബത്തിനുണ്ടായിരുന്നില്ല. 














അഥല്യാരാജ്ഞി 

10അഹസ്യാവിന്‍െറ അമ്മയായിരുന്നു അഥ 
ല്യാ. തന്‍െറ മകന്‍ മരിച്ചതുകണ്ട അവള്‍ യെഹൂ 
ദയിലെ രാജാവിന്‍െറ കൂട്ടികളെ മുഴുവന്‍ വധി 
ചു. 1എന്നാല്‍ യെഹോശബത്ത്‌, അഹസ്യാവി 
ന്‍െറപുത്രനായ യോവാശിനെ എടുത്ത്‌ ഒളിപ്പി 
ച്ചു. യെഹോശബത്ത്‌ യോവാശിനെയും അവ 
ന്‍െറ ആയയേയും അകത്തെ കിടപ്പുമുറിയിലി 
രുത്തി. യെഹോരാം രാജാവിന്‍െറ പുത്രിയായി 
രുന്നു യെഹോശബത്ത്‌. യെഹോയാദയുടെ പ 
ത്നിയുമാണവള്‍. യെഹോയാദാ ഒരു പുരോഹി 
തനായിരുന്നു. യെഹോശബത്ത്‌ അഹസ്യാവി 
ന്‍െറ സഹോദരിയും. യെഹോശബത്ത്‌ ഒളിപ്പി 
ച്ചുവച്ചതിനാല്‍ അഥല്യാ യോവാശിനെ വധി 
ചില്ല. 272ദൈവത്തിന്‍െറെ ആലയത്തില്‍ പുരോ 
ഹിതന്മാരോടൊപ്പം യോവാശ്‌ ആറുവര്‍ഷം ഒ 
ളിച്ചിരുന്നു. അക്കാലത്ത്‌ അഥല്യാ ആയിരുന്നു 
ആ ദേശത്തെ റാണിയായി ഭരിച്ചിരുന്നത്‌. 








462 


പുരോഹിതനായ യെഹോയാദയും 
യോവാശുരാജാവും 
7 ആറുവര്‍ഷങ്ങള്‍ക്കുശേഷം യെഹോയാ 
ദാ തന്‍െറ കരുത്തുതെളിയിച്ചു. അയാള്‍ 

ശതാധിപന്മാരുമായി ഒരു കരാറുണ്ടാക്കി. യെ 
ഹോരാമിനന്‍െറെ പുത്രനായ അസര്യാ യെഹോ 
ഹാനാന്‍െറ പുത്രനായ യിശ്മായേല്‍, ഓബേ 
ദിന്‍െറ പുത്രനായ അസര്യാവ്‌, അദയാവിന്‍െറ 
പുത്രനായ മയശേയാ, സിക്രിയുടെ പുത്രനായ 
ഏലീശാഫാത്ത്‌ എന്നിവരായിരുന്നു ആ ശതാ 
ധിപന്മാര്‍. 2അവര്‍ യെഹൂദയില്‍ ചുറ്റിസഞ്ച 
രിച്ച്‌ എല്ലാ യെഹുദാപട്ടണങ്ങളില്‍നിന്നും ലേ 
വ്യരെ സംഘടിപ്പിച്ചു. യിസ്രായേല്‍കുടുംബ 
നാഥന്മാരെയും അവര്‍ സംഘടിപ്പിച്ചു. എന്നി 
ടുവര്‍ യെരുശലേമിലേക്കുപോയി. “ഒത്തുചേര്‍ 
ന്ന എല്ലാവരും ദൈവത്തിന്‍െറ ആലയത്തില്‍ 
വച്ച്‌ രാജാവുമായി ഒരു കരാറുണ്ടാക്കി. 

യെഹോയാദാ അവരോടുപറഞ്ഞു, “രാജകു 
മാരന്‍ ഭരിക്കും. ദാവീദിന്‍റെ പിന്‍ഗാമികളെപ്പ 
റ്റിദൈവംപറഞ്ഞതങ്ങനെയാണ്‌. 4നിങ്ങളിപ്പോ 
ളിതാണു ചെയ്യേണ്ടത്‌: ശബ്ബത്തില്‍ ചുമതല 
നിര്‍വ്വഹിക്കാന്‍ പുരോഹിതന്മാരും ലേവ്യരുമാ 
യ നിങ്ങളില്‍ മൂന്നിലൊരുഭാഗം വാതില്‍ക്കല്‍ 
കാവല്‍ നില്‍ക്കണം. ടമൂന്നിലൊന്നുപേര്‍ രാജ 
കൊട്ടാരത്തിലായിരിക്കണം. അടുത്തമൂന്നിലൊ 
ന്നുപേര്‍ അടിത്തറയുടെ കവാടത്തിങ്കലും ഉ 
ണ്ടാവണം. എന്നാല്‍ മറ്റുള്ളവരെല്ലാം യഹോവ 
യുടെ ആലയാങ്കണങ്ങളിലുണ്ടാവണം. യഹോ 
വയുടെ ആലയത്തിലേക്കു പ്രവേശിക്കാന്‍ ഒരു 
വനേയും അനുവദിക്കരുത്‌. ശുശ്രൂഷ നടത്തുന്ന 
പുരോഹിതനും ലേവൃരും വിശുദ്ധരായതുകൊ 
ണ്ട്‌ അവര്‍ക്കു മാത്രമേ യഹോവയുടെ ആലയ 
ത്തിലേക്കു പ്രവേശനമുള്ളൂ. പക്ഷേ മറ്റെല്ലാവ 
രും യഹോവ അവര്‍ക്ക്‌ നല്‍കിയിരിക്കുന്ന ജോ 
ലികള്‍ ചെയ്യണം. "ലേവ്യര്‍ രാജാവിന്‍െറയടു 
ത്തു നില്‍ക്കണം. ഓരോരുത്തരും അവരവരുടെ 
വാളുകള്‍ കൈയിലെടുക്കണം. ആലയത്തിലേ 
ക്കു കടക്കാന്‍ ആരെങ്കിലും ശ്രമിച്ചാല്‍ അയാളെ 
വധിക്കണം. രാജാവു പോകുന്നിടത്തൊക്കെ നി 
ങ്ങള്‍ അദ്ദേഹത്തോടൊപ്പമുണ്ടായിരിക്കണം.” 
“പുരോഹിതനായ യെഹോയാദാ കല്ലിച്ചതെ 
ല്ലാം ലേവ്യരും എല്ലായെഹൂദക്കാരും അനുസരി 
ച്ചു.പുരോഹിതനായ യെഹോയാദാ പുരോഹി 
തസംഘങ്ങളിലെ ആരോടും ക്ചമിച്ചിരുന്നില്ല. 
അതിനാല്‍ ഓരോ ശതാധിപനും അയാളുടെ 
ആളുകളും ശബ്ബത്തുദിവസം തവണയ്ക്കു വരു 
ന്നവരെ കൂട്ടിക്കൊണ്ടുവന്നു. ട്ദാവീദുരാജാവി 
നന്‍േറതായിരുന്ന കുന്തങ്ങളും വലുതും ചെറുതു 
മായ പരിചകളും പുരോഹിതനായ യെഹോ 
യാദാ പടനായകര്‍ക്കു നല്‍കി. ദൈവത്തിന്‍െറ 
ആലയത്തില്‍ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു 
അവയെല്ലാം. 

10അനന്തരം യെഹോയാദാ അവര്‍ക്ക്‌ നില്‍ 
ക്കേണ്ടസ്ഥാനങ്ങള്‍ കാട്ടിക്കൊടുത്തു. ഓരോരു 
ത്തരുടെയും കൈയില്‍ അവരവരുടെ ആയുധ 
മുണ്ടായിരുന്നു. ആലയത്തിനെറെ ഇടതുവശം 
മുതല്‍ വലതുവശംവരെ അവര്‍ നിരന്നുനിന്നു. 
യാഗപീഠത്തിനും ആലയത്തിനും രാജാവിനും 
സമീപമാണവര്‍ നിന്നത്‌. അവര്‍ രാജകുമാ 
രനെ പുറത്തേക്കാനയിച്ച്‌ അയാളെ കിരീടമ 
ണിയിച്ചു. അവര്‍അയാള്‍ക്ക്‌ നിയമത്തിന്‍െറ 
ഒരു പുസ്തകവും നല്‍കി. അനന്തരം അവര്‍ 
യോവാശിനെ രാജാവാക്കി. യെഹോയാദയും 
അയാളുടെപുത്രന്മാരും യോവാശിനെ അഭിഷേ 



































463 


കം ചെയ്തു. “രാജാവ്‌ 
നീണാള്‍ വാഴട്ടെ 

12ജനങ്ങള്‍ ആലയത്തിലേക്കോടുന്നതും രാജാ 
വിനെസ്തുതിക്കുന്നതും അഥല്യാകേട്ടു. അവള്‍ 
യഹോവയുടെ ആലയത്തില്‍ ജനങ്ങളുടെയടു 
ത്തേക്കുവന്നു. 13അവള്‍ നോക്കിയപ്പോള്‍ രാജാ 
വിനെ കണ്ടു. പ്രവേശനകവാടത്തിനു മുമ്പില്‍ 
രാജാവിന്‍െറ സ്തംഭത്തിനടുത്തു നില്‍ക്കൂകയാ 
യിരുന്നു രാജാവ്‌. പടനായകന്മാരും കാഹളം 
വിളിക്കുന്നവരും രാജാവിന്‍െറയടുത്തുണ്ടായി 
രുന്നു. നാട്ടുകാര്‍ സന്തോഷിച്ചു കാഹളംമുഴക്കു 
ന്നുണ്ടായിരുന്നു. ഗായകര്‍ സംഗീതോപകരണ 
ങ്ങള്‍ വായിച്ചിരുന്നു. ഗായകരാണ്‌ സ്തോത്ര 
ങ്ങള്‍പാടുന്നതിന്‌ ജനങ്ങളെ നയിച്ചിരുന്നത്‌. 
അപ്പോള്‍ അഥല്യാ തന്‍െറ വസ്ത്രങ്ങള്‍ വലി 
ചു കീറിക്കൊണ്ടു പറഞ്ഞു, “രാജ്യദ്രോഹം! 
രാജ്യദ്രോഹം!” 

14പുരോഹിതനായ യെഹോയാദാ പടനായ 
കരെ പുറത്തേക്കുകൊണ്ടുവന്നു. അദ്ദേഹം അവ 
രോടു പറഞ്ഞു, “അഥല്യായെ ഭടന്മാര്‍ക്കിടയി 
ലൂടെ പുറത്തുകൊണ്ടുപോകൂ. അവളെ പിന്തു 
ടരുന്നവരെ നിങ്ങളുടെ വാളുകള്‍കൊണ്ട വധി 
ക്കുക.”തുടര്‍ന്ന്‌ പുരോഹിതന്മാര്‍ ഭടന്മാര്‍ക്കു താ 
ക്കീതുനല്‍കി. “യഹോവയുടെ ആലയത്തില്‍ 
വച്ച്‌ അഥല്യായെ വധിക്കരുത്‌.” 15അനന്തരം 
അഥല്യായെ, അവള്‍ രാജകൊട്ടാരത്തിന്‍െറ 
കൂതിരക്കവാടത്തിനുസമീപം എത്തിയപ്പോള്‍ 
അവര്‍ പിടികൂടി. എന്നിട്ടവര്‍ അവളെ അവിടെ 
വച്ചുതന്നെ വധിച്ചു. 

16അനന്തരം യെഹോയാദാ മുഴുവന്‍ ജനങ്ങ 
ളുമായും രാജാവുമായും ഒരു കരാറുണ്ടാക്കി. 
തങ്ങളെല്ലാവരും യഹോവയുടെ ജനതയായിരി 
ക്കാമെന്ന്‌ അവര്‍സമ്മതിച്ചു.17എല്ലാവരും ബാല്‍ 
വിഗ്രഹത്തിന്‍െറ ആലയത്തിലേക്കു ചെന്ന്‌ അ 
തുനശിപ്പിച്ചു. ബാലിന്‍്റ ആലയത്തിലെ 
യാഗപീഠങ്ങളും വിഗ്രഹങ്ങളും അവര്‍ നശി 
പ്പിച്ചു. ബാലിന്‍െറ പുരോഹിതനായമത്ഥാനെ 
അവര്‍ ബാലിന്‍െറെ യാഗപീഠത്തിനു മുമ്പില്‍ 
വച്ച്‌ വധിച്ചു. 

18അനന്തരം, യെഹോയാദാ യഹോവയുടെ 
ആലയത്തിന്റെ ചുമതലക്കാരാകാന്‍൯ പുരോ 
ഹിതരെ തെരഞ്ഞെടുത്തു. അവര്‍ ലേവ്യരായി 
രുന്നു. ദാവീദ്‌ അവര്‍ക്ക്‌ യഹോവയുടെ ആലയ 
ത്തിലെ ജോലികള്‍എല്ലിച്ചിരുന്നു. മോശെ കല്ലി 
ച്ച നിയമങ്ങളനുസരിച്ച്‌ യഹോവയ്ക്കു ഹോമ 
യാഗങ്ങള്‍ അര്‍പ്പിക്കേണ്ടത്‌ അവരായിരുന്നു. വ 
ളരെ ആഹ്റാദത്തോടെയും ദാവീദുകല്ലിച്ച പ്ര 
കാരം പാടിക്കൊണ്ടും അവര്‍ ബലിയര്‍പ്പിച്ചു. 
19ഏതെങ്കിലുമൊരുതരത്തില്‍ അശുദ്ധിയുള്ളവ 
ന്‍ആലയത്തിലേക്കു കയറാതിരിക്കാന്‍ യെഹോ 
യാദാ യഹോവയുടെ ആലയത്തിന്‍െറ കവാട 


അവര്‍ പറഞ്ഞു, 


1” 









































2 ദിനവൃത്താന്തം 23:12-24:13 


യോവാശ്‌ വീണ്ടും ആലയം പണിയുന്നു 

74 രാജാവാകുമ്പോള്‍ യോവാശിന്‌ ഏഴുവ 
യസ്സ്ായിരുന്നു. യെരൂശലേമില്‍ അയാള്‍ 

നാല്പതു വര്‍ഷം ഭരണംനടത്തി. സിബ്യാ 
ആയിരുന്നു അയാളുടെഅമ്മ. ബേര്‍ശേബക്കാ 
രിയായിരുന്നു സിബ്യാ. യെഹോയാദാ പുരോ 
ഹിതന്‍ ജീവിച്ചിരുന്നത്രയും കാലം യോവാശ്‌ 
യഹോവയുടെ ദൃഷ്ടിയില്‍ ശരിയായതു 
ചെയ്തു. യെഹോയാദാ യോവാശിനു രണ്ടു 
ഭാര്യമാരെ കണ്ടെത്തി. യോവാശിനു പുത്രന്മാ 
രും പുത്രിമാരുമുണ്ടായി. 

പിന്നീട്‌ യഹോവയുടെ ആലയംവീണ്ടും 
പണിയാന്‍ യോവാള്‍ നിശ്ചയിച്ചു. ടയോവാശ്‌ 
പുരോഹിതയൊം ലേവ്യരെയും വിളിച്ചുകൂട്ടി. 
അയാള്‍ അവരോടു പറഞ്ഞു, “യെഹൂദയിലെ 
പടുണങ്ങളിലേക്കു പോയി യിസ്രായേല്‍ജനത 
വര്‍ഷംതോറും അടയ്ക്കുന്നപണം സ്വരൂപിക്കു 
ക. നിങ്ങളുടെ വൈത്തിനന്‍െറെ ആലയം പുതു 
ഓന്‍ ആ പണം ഉപയോഗിക്കുക. വേഗം വേ 
ണം.” എന്നാല്‍ ലേവ്യര്‍ അത്ര തിടുക്കപ്പെട്ടില്ല. 

അതിനാല്‍ മുഖ്യപുരോഹിതനായ യെഹോ 
യാദയെ രാജാവ്‌ വിളിച്ചു. രാജാവു പറഞ്ഞു, 
“യെഹോയാദാ, യെഹൂദയില്‍നിന്നും യെരൂശ 
ലേമില്‍നിന്നും നികുതിപ്പണം കൊണ്ടുവരാന്‍ 
ലേവ്യരോടാവശ്യപ്പെടാത്തതെന്ത്‌? യഹോവ 
യുടെ ദാസനായ മോശെയും യിസ്രായേല്‍ജന 
തയും വിശുദ്ധകൂടാരത്തിനുവേണ്ടി ആ നികുതി 
പ്പണമാണുപയോഗിച്ചത്‌.” 

മുന്പ്‌ അഥല്യായുടെ പുത്രന്മാര്‍ ദൈവത്തി 
നന്‍െറെ ആലയം പൊളിച്ച്‌ അകത്തുകടന്നിരുന്നു. 
അവര്‍ യഹോവയുടെ ആലയത്തിലെ വിശുദ്ധ 
വസ്തുക്കള്‍ തങ്ങളുടെ ബാല്‍വിഗ്രഹങ്ങളെ 
ആരാധിക്കാനുപയോഗിച്ചു. വളരെ ദുഷ്ടയായ 
ഒരു സ്ത്രീയായിരുന്നു അഥല്യാ. 

ഒരു പെട്ടിയുണ്ടാക്കി യഹോവയുടെ ആലയ 
ത്തിന്‍െറ വാതിലിനു പുറത്തുവയ്ക്കാന്‍ യോ 
വാശുരാജാവുകല്ലിച്ചു. “അപ്പോള്‍ ലേവ്യര്‍ യെ 
ഹൂദയിലും യെരൂശലേമിലും ഒരു പ്രഖ്യാപനം 
നടത്തി. യഹോവയ്ക്കായി നികുതിപ്പണം ത 
രാ൯ അവര്‍ ആവശ്യപ്പെട്ടു. ആ നികൂതിപ്പണ 
മാണ്‌ യിസ്രായേല്‍ ജനതയുടമേല്‍ മരുഭൂമയി 
ല്‍വച്ച്‌ മോശെചുമത്തിയിരുന്നത്‌. 10നേതാക്കളും 
ജനങ്ങളും സന്തുഷ്ടരായി. അവര്‍ പണം കൊ 
ണ്ടുവന്ന്‌ പെട്ടിയിലിട്ടു. പെട്ടിനിറയുംവരെ 
അവരതുടര്‍ന്നു. 1അനന്തരം ലേവ്യര്‍ പെട്ടിയെ 
ടുത്ത്‌ രാജഠിന്‍െറ ഉദ്യോഗസ്ഥരുടെയടുത്തു 
കൊണ്ടുവന്നു. പെട്ടി നിറച്ചു പണം അവര്‍ 
കണ്ടു. രാജാവിന്‍െറ കാര്യദര്‍ശിയും മുഖ്യപു 
രോഹിതന്‍െറളദ്യോഗസ്ഥനുംവന്ന്‌ പെട്ടിയില്‍ 
നിന്നും പണം പുറത്തെടുത്തു. എന്നിട്ടവര്‍ 
പെട്ടി വീണ്ടും പഴയസ്ഥാനത്തു വച്ചു. കൂടെ 























ത്തില്‍ കാവല്‍ക്കാരെ നിയോഗിച്ചു. 

2മിയെഹോയാദാ പടനായകരെയും ജനാധി 
കാരികളെയും ദേശത്തെ മുഴുവനാളുകളെയും 
വിളിച്ചുകൂട്ടി. അനന്തരം അയാള്‍ രാജാവിനെ 
യഹോവയുടെ ആലയത്തിനു പുറത്തേക്കു 
കൊണ്ടുവന്നു. എന്നിട്ടവര്‍ മുകളിലത്തെ കവാ 
ടത്തിലൂടെ കൊട്ടാരത്തിലേക്കുപോയി. അവി 
ടെയവര്‍ രാജാവിനെ സിംഹാസനത്തിലിരു 
ത്തി. 

2യെഹൂദക്കാര്‍ മുഴുവനും വളരെ ആഹാ 
ദിക്കുകയും യെരൂശലേംനഗരത്തില്‍ സമാധാന 
മുണ്ടാവുകയും ചെയ്തു. കാരണം, അഥല്യാ 
വാളിനിരയായി. 





ക്കൂടെ അങ്ങനെ ചെയ്ത്‌ അവര്‍ ധാരാളം പണം 
സംഭരിച്ചു. 12അനന്തരം യോവാശുരാജാവും 
യെഹോയാദയും ആ പണം യഹോവയുടെ 
ആലയത്തില്‍ പണിയെടുത്തവര്‍ക്കു നല്‍കി. 
അവര്‍ ധാരാളം കൊത്തുപണിക്കാരെയും മരപ്പ 
ണിക്കാരെയും യഹോവയുടെ ആലയം പുതു 
ക്കാന്‍ നിയോഗിച്ചു. ഇരുമ്പ്‌, ഓട്‌ എന്നിവ 
കൊണ്ടു പണിയാനറിയാവുന്നവരെയും 
അവര്‍ യഹോവയുടെ ആലയം പുതുക്കാന്‍ 
നിയോഗിച്ചു. 

പണിയുടെ മേല്‍നോട്ടം വഹിച്ചിരുന്നവര്‍ 
വളരെ വിശ്വസ്തരായിരുന്നു. യഹോവയുടെ 
ആലയം പുതിക്കിപ്പണിയല്‍ വിജയകരമായിരു 


2 ദിനവൃത്താന്തം 24:14-25:5 


ന്നു. ദൈവത്തിന്‍െറ ആലയം അവര്‍ മുമ്പുണ്ടാ 
യിരുന്നതുപോലെ ബലപ്പെടുത്തി പണിതു. 
4പണികഴിഞ്ഞപ്പോശമിച്ചംവന്ന പണം അവര്‍ 
യോവാശുരാജാവിന്‍െറയും യെഹോയാദയു 
ടെയും അടുത്തുകൊണ്ടുവന്നു. അവര്‍ ആ പ 
ണം യഹോവയുടെ ആലയത്തിലേക്കുള്ള സാ 
ധനങ്ങള്‍ ഉണ്ടാക്കാനുപയോഗിച്ചു. ആലയ 
ത്തില്‍ ശുശ്രൂഷനടത്താനും ഹോമയാഗങ്ങളര്‍ 
പ്പിക്കാനൂമാണ്‌ അവ ഉപയോഗിച്ചത്‌. അവര്‍ 
സ്വര്‍ണ്ണംകൊണ്ടും വെള്ളികൊണ്ടും പാത്രങ്ങ 
ളും മറ്റു സാധനങ്ങളുമുണ്ടാക്കി. യെഹോയാദാ 
ജീവിച്ചിരുന്ന കാലത്ത്‌ പുരോഹിതന്മാര്‍ യ 
ഹോവയുടെ ആലയത്തില്‍എന്നും ഹോമയാഗ 
ങ്ങളര്‍പ്പിച്ചു. 

15യെഹോയാദയ്ക്കു വയസ്സായി. ദീര്‍ഘമാ 
യൊരു ജീവിതമായിരുന്നു അദ്ദേഹത്തിനന്‍റത്‌. 
മരിക്കുമ്പോള്‍ യെഹോയാദയ്ക്കു 130 വയസ്സാ 
യിരുന്നു. ടാവീദിന്‍െറ നഗരത്തില്‍ രാജാക്ക 
ന്മാര്‍ സംസ്കരിക്കപ്പെടുന്നിടത്താണ്‌ പുരോ 
ഹിതനായ യെഹോയാദാ സംസ്കരിക്കപ്പെട്ടത്‌. 
യെഹോയാദാ തന്‍െറ ജീവിതത്തില്‍ ധാരാളം 
നല്ലകാര്യങ്ങള്‍ ദൈവത്തിനും ആലയത്തിനും 
വേണ്ടി യിസ്രായേലില്‍ ചെയ്തിട്ടുണ്ട്‌. അതി 
നാലാണ്‌ ജനങ്ങള്‍ അദ്ദേഹത്തെ അവിടെ സം 
സ്കരിച്ചത്‌. 

17യെഹോയാദയുടെ മരണത്തിനുശേഷം യെ 
ഹൂദയിലെ നേതാക്കള്‍ യോവാശുരാജാവിനന്‍െറ 
മുമ്പില്‍വന്നു വണങ്ങി. രാജാവ്‌ അവരുടെവാ 
ക്കുകള്‍ ശ്രദ്ധിച്ചു. 18രാജാവും ആ നേതാക്കളും 
ദൈവമായ യഹോവയുടെ ആലയത്തെ നിര 
സിച്ചു. അവരുടെപൂര്‍വ്വികുന്മാര്‍ ദൈവമായ യ 
ഹോവയെ പിന്തുടര്‍ന്നു. അവരാകട്ടെ അശേരാ 
സ്തംഭങ്ങളെയും അവരുടെ വിഗ്രഹങ്ങളെയും 
ആരാധിച്ചു. രാജാവും നേതാക്കളും തെറ്റുകാരാ 
യതിനാല്‍ ദൈവം യെഹൂദക്കാരോടും യെരൂശ 
ലേംകാരോടും കോപിച്ചു. 1ജനങ്ങളെ യഹോ 
വയിങ്കലേക്കു തിരികെ കൊണ്ടുവരാന്‍ ദൈവം 
പ്രവാചകരെ അയച്ചു. പ്രവാചകര്‍ ജനങ്ങളെ 
താക്കീതു ചെയ്തു. എന്നാല്‍ ജനങ്ങളതു ചെ 
വിക്കൊണ്ടില്ല. 

2ദൈവത്തിന്‍െറ ആത്മാവ്‌ പുരോഹിതനാ 
യ യെഹോയാദയുടെ പുത്രനായ സെഖര്യാവി 
ല്‍ വന്നു. സെഖര്യാവ്‌ ജനങ്ങളുടെ മുമ്പില്‍ 
നിന്നുപറഞ്ഞു, “ദൈവം പറയുന്നതിതാണ്‌: “നി 
ങ്ങളെന്തുകൊണ്ടാണ്‌ യഹോവയുടെ കല്ലനകള 
നൂസരിക്കാന്‍ മടിക്കുന്നത്‌? നിങ്ങള്‍ക്കു വിജയ 
മുണ്ടാവില്ല. നിങ്ങള്‍ യഹോവയെ ഉപേക്ഷി 
ച്ചു. അതിനാല്‍ യഹോവ നിങ്ങളെയും ഉപേ 
ക്ഷിച്ചു!” 

21'എന്നാല്‍ ജനങ്ങള്‍ സെഖര്യാവിനെതിരെ 
ഗൂഡാലോചന നടത്തി. സെഖര്യാവിനെ വധി 
ക്കാന്‍ രാജാവ്‌ ജനങ്ങളോടു കല്ലിച്ചു. അതിനാ 
ലവര്‍ അയാളെ കല്ലെറിഞ്ഞുകൊന്നു. ആലയ 
മുറ്റത്തുവച്ചാണ്‌ ആളുകള്‍ അതു ചെയ്തത്‌. 
22യെഹോയാദാ തന്നോടു കാട്ടിയ കാരുണ്യം 
യോവാശുരാജാവ്‌ ഓര്‍മ്മിച്ചില്ല. യെഹോയാദാ 
സെഖര്യാവിന്‍െറ പിതാവായിരുന്നു. പക്ഷേ 
യോവാശ്‌ യെഹോയാദയുടെപുത്രനായ സെ 
ഖര്യാവിനെ വധിച്ചു. മരിക്കുംമുമ്പ്‌ സെഖര്യാ 
വുപറഞ്ഞു, “നീ ചെയ്യുന്നതുകണ്ട്‌ യഹോവ 
നിന്നെ ശിക്ഷിക്കട്ടെ!” 

വര്‍ഷാവസാനം അരാമ്യസേന യോവാശി 
നെതിരെ വന്നു അവര്‍ യെഹൂദയും യെരൂശ 
ലേമും ആക്രമിക്കുകയും നേതാക്കളെ മുഴുവന്‍ 


























464 


വധിക്കുകയും ചെയ്തു. വിലപിടിപ്പുള്ള സാധ 
നങ്ങളെല്ലാം അവര്‍ ദമ്മേശെക്കിലെ രാജാവിന 
യച്ചു. 4്അരാമ്യസൈന്യം വളരെ ചെറുതായി 
രുന്നെങ്കിലും യെഹൂദയിലെ വളരെ വലിയ 
സൈന്യത്തെ തോല്ലിക്കാന്‍ യഹോവ അവരെ 
അനുവദിച്ചു. തങ്ങളുടെപൂര്‍വ്വികര്‍ പിന്തുടര്‍ 
ന്ന ദൈവമായ യഹോവയെ യെഹൂദക്കാര്‍ ഉ 
പേക്ഷിച്ചതിനാലാണ്‌ യഹോവ അങ്ങനെ ചെ 
യ്തത്‌. അങ്ങനെ യോവാള്‍ ശിക്ഷിക്കുപ്പട്ടു. അ 
രാമ്യര്‍ യോവാശിനെ വിട്ടുപോയപ്പോഴേക്കും 
അയാള്‍ക്കു വല്ലാതെ മുറിവേറ്റിരുന്നു. യോവാ 
ശിന്‍െറ സ്വന്തം ദാസന്മാര്‍ തന്നെ അയാള്‍ക്കെ 
തിരെ ഗൂഡാലോചനനടത്തി. പൂരോഹിതനാ 
യ യെഹോയാദയുടെ പുത്രനായ സെഖര്യാവി 
നെ യോവാശ്‌ വധിച്ചതിനാലാണ്‌ അവരങ്ങ 
നെ ചെയ്തത്‌. ഭൃത്യന്മാര്‍ യോവാശിനെ സ്വന്തം 
കിടക്കയില്‍ വച്ചുകൊന്നു. മരണശേഷം യോ 
വാശിനെ അവര്‍ ദാവീദിന്‍റെ നഗരത്തില്‍ 
സംസ്കരിച്ചു. പക്ഷേ രാജാക്കന്മാരെ സംസ്ക 
രിക്കുന്നിടത്തായിരുന്നില്ല അത്‌. 
2യോവാശിനെതിരെ ഗൂഡാലോചനനട 
ത്തിയ ഭൃത്യന്മാര്‍ ഇവരാകുന്നു: സാബാദും യെ 
ഹോസാബാദും. ശിമെയാത്ത്‌ എന്നായിരുന്നു 
സാബാദിന്‍െറ അമ്മയുടെ പേര്‍. അമ്മോന്യ 
ക്കാരിയായിരുന്നു ശിമെയാത്ത്‌. യെഹോസാ 
ബാദിന്‍െറ അമ്മയുടെ പേര്‍ ശിമ്രീത്ത്‌ എന്നാ 
യിരുന്നു. മോവാബ്യക്കാരിയായിരുന്നു അവള്‍. 
7്യോവാശിനന്‍െറ പുത്രന്മാരുടെയും അയാള്‍ 
ക്കെതിരെയുള്ള മഹാപ്രവചനങ്ങളുടെയും ദൈ 
വത്തിന്‍െറ ആലയം അയാള്‍ പുതുക്കിപ്പണിത 
തിന്‍െറയും ചരിത്രം 'രാജാക്കന്മാരെപ്പറ്റിയുള്ള” 
പുസ്തകത്തിലുണ്ട്‌. അയാള്‍ക്കുശേഷം അമ 
സ്യാവ്‌ പുതിയ രാജാവായി. അമസ്യാവി യോ 


വാശിന്‍െറ പുത്രനായിരുന്നു. 
75 രാജാവായപ്പോള്‍ അമസ്യാവിന്‌ ഇരുപ 
ത്തഞ്ചു വയസ്സ്റായിരുന്നുപ്രായം. അയാ 
ള്‍ ഇരുപത്തൊന്‍പതുവര്‍ഷം യെരൂശലേമില്‍ 
ഭരണംനടത്തി യെരൂശലേംകാരിയായ യെഹോ 
വദ്ദാനായിരൂന്നു അയാളുടെ അമ്മ. 2യേഹോവ 
ആവശ്യപ്പെട്ടതെല്പാം അമസ്യാവ്‌ ചെയ്തു. എ 
ന്നാലയാള്‍ അങ്ങനെ ചെയ്തതെല്ലാം പൂര്‍ണ്ണ 
മനസ്സോടെയായിരുന്നില്ല. 3അമസ്യാവ്‌ കരുത്ത 
നായൊരു രാജാവായിത്തീര്‍ന്നു. തന്‍െറ പിതാ 
വായ രാജാവിനെ വധിച്ച ഉദ്യോഗസ്ഥന്മാരെ 
അയാള്‍ വധിച്ചു. “എന്നാല്‍ അവരുടെ കുട്ടിക 
ളെ അമസ്യാവ്‌ വധിച്ചില്ല. എന്തുകൊണ്ടെന്നാ 
ല്‍ മോശെയുടെ പുസ്തകത്തെ അയാള്‍ അനു 
സരിച്ചു. യഹോവ കല്ലിച്ചു, “കൂട്ടികളുടെ കുറ്റ 
ത്തിന്‌ മാതാപിതാക്കന്മാരെ വധിക്കരുത്‌. അതു 
പോലെ മാതാപിതാക്കന്മാരുടെ കുറ്റത്തിന്‌ കൂ 
ട്ടികളെയും. ഒരാള്‍ സ്വയം ചെയ്ത തെറ്റുക 
ള്‍ക്കേ അയാളെ ശിക്ഷിക്കാന്‍ പാടുള്ളൂ.” 
ട്യെഹൂദക്കാരെ മുഴുവന്‍ അമസ്യാവ്‌ വിളി 
ച്ചുകൂട്ടി. അയാള്‍ അവരെ കുടുംബം തിരിച്ചുള്ള 
സംഘങ്ങളാക്കി. അവരെ സഹസ്രാധിപരുടെ 
യും ശതാധിപരുടെയും കീഴിലാക്കി. യെഹൂദ 
യില്‍നിന്നും ബെന്യാമീനില്‍നിന്നുമുള്ള എല്ലാ 
ഭടന്മാരുടെയും ചുമതലക്കാര്‍ ആ നേതാക്കളാ 
യിരുന്നു. ഇരുപതിനും അതിനു മുകളിലും പ്രാ 
യമുള്ളവരായിരുന്നു ഭടന്മാരായി തെരഞ്ഞെടു 
ക്കപ്പെട്ടവര്‍. കുന്തവും പരിചയുമുപയോഗിച്ചു 
യുദ്ധംചെയ്യാന്‍ സമര്‍ത്ഥരായ മൂന്നുലക്ഷം ഭ 


























അമസ്യാവ്‌ യെഹൂദയുടെ രാജാവ്‌ 











465 


ടന്മാര്‍ അവരിലുണ്ടായിരുന്നു. യിസ്രായേലില്‍ 
നിന്നും ഒരുലക്ഷം ഭടന്മാരെക്കൂടി അമസ്യാവ്‌ 
വാടകയ്ക്കെടുത്തു. അവരെ വാടകയ്ക്കെടുക്കാ 
൯ അയാള്‍ നൂറുതാലന്ത്‌ വെള്ളി കൊടുത്തു. 
"എന്നാല്‍ ഒരു ദൈവപുരുഷ൯ അമസ്യാവിനെ 
സമീപിച്ചു. ദൈവപൂരുഷന്‍ പറഞ്ഞു, “രാജാ 
വേ യിസ്രായേല്‍സൈന്യത്തെ അങ്ങയോടൊ 
പ്പംചേര്‍ക്കരുതേ. യഹോവ യിസ്രായേലിനോ 
ടൊപച്പമില്ല. യഹോവ എഫ്രയീംകാരോടൊപ്പ 
വുമില്ല. നീ ഇങ്ങനെ സ്വയം കരുത്തുനേടി യു 
ദ്ധത്തിനൊരുങ്ങിയെന്നു വരാം. പക്ഷേ ദൈവം 
നിന്‍െറ പരാജയത്തിനിടയാക്കും. എന്തെന്നാല്‍ 
വിജയവും പരാജയവും യഹോവയുടെ സഹാ 
യത്തെ ആശ്രയിച്ചിരിക്കുന്നു.” *അമസ്യാവ്‌ ദൈ 
വപുരുഷനോടു പറഞ്ഞു, “പക്ഷേ ഞാന്‍ യി 
സ്രായേല്‍ സൈന്യത്തിനു നല്‍കിയ പണത്തി 
നുവേണ്ടി എന്തു ചെയ്യും?” ദൈവപുരുഷ൯ മ 
റുപടി പറഞ്ഞു, “യഹോവയ്ക്കു അളവറ്റ സമ്പ 











2 ദിനവൃത്താന്തം 25:6-26 


ക്കപ്പെടും.” പ്രവാചകന്‍ ശാന്തനായി. എങ്കിലും 
തുടര്‍ന്നു പറഞ്ഞു: “നിന്നെ വധിക്കാന്‍ ദൈവം 
യഥാര്‍ത്ഥത്തില്‍ നിശ്ചയിച്ചുകഴിഞ്ഞു. എന്തു 
കൊണ്ടെന്നാല്‍ നീ ആ തിന്മകള്‍ ചെയുകയും 
എന്റെറ ഉപദേശം കേള്‍ക്കാതിരിക്കുകയും ചെ 
യ്തു.” 

17യെഹൂദയിലെ രാജാവായ അമസ്യാവ്‌ ത 
ന്‍െറ ഉപദേശകരുമായി സംസാരിച്ചു. എന്നിട്ട 
യാള്‍ യെഹോവാഹാസിന്‌ ഒരു സന്ദേശമയ 
ച്ചു. അമസ്യാവ്‌ യെഹോവാഹാസിനോടു പറ 
ഞ്ഞു,“നമുക്കുനേരിട്ടു യുദ്ധംചെയ്യാം.” യെഹോ 
വാഹാസിന്‍െറ പുത്രനായിരുന്നു യോവാശ്‌. 
യെഹോവാഹാസ്‌ യേഹൂുവിന്‍െറ പുത്രനും. 
യിസ്രായേല്‍ രാജാവായിരുന്നു യേഹൂ. 

18യോവാശ്‌ അമസ്യാവിന്‌ തന്‍െറ മറുപടി 
അയച്ചു. യോവാശ്‌ യിസന്രായേല്‍രാജാവും അമ 
സ്യാവ്‌ യെഹൂദാരാജാവുമായിരുന്നു. യോവാശ്‌ 
ഈ കഥ പറഞ്ഞു, “ലൈബാനോനിലെ ഒരു കൊ 








ത്തുണ്ട്‌. അതിലും വളരെയധികം തരാന്‍ അവനു 
കഴിയും!” 

10അതിനാാല്‍ അമസ്യാവ്‌ യിസ്രായേല്‍സൈ 
നയത്തെ എഫ്രയീമിലേക്കു മടക്കിഅയച്ചു. അ 
വര്‍ക്ക്‌ യെഹൂദാ രാജാവിനോടും ജനങ്ങളോടും 
വലിയ കോപമണ്ടായി. അവര്‍വളരെ അരിശ 
ത്തോടെയാണ്‌ സ്വദേശത്തേക്കു മടങ്ങിയത്‌. 
അപ്പോള്‍ അമസ്യാവിന്‌ വളരെ ധൈര്യമുണ്ടാ 
വുകയും എദോമിലെ ഉപ്പുതാഴ്വരയിലേക്കു 
അയാള്‍ സൈന്യത്തെ നയിക്കുകയും ചെയ്തു. 
അവിടെ അമസ്ധ്യാവിന്‍െറ സൈന്യം പതിനാ 
യിരം സേയീരുകാരെ വധിച്ചു. 1പതിനായിരം 
സേയീരുകാരെ യെഹൂദസൈന്യം പിടികൂടി 
അവരെ ഒരു കൊടുമുടിയുടെ മുകളിലേക്കു 
കൊണ്ടുപോകുകയും ചെയ്തു. യെഹൂദസൈ 
ന്യം അവരെ കൊടുമുടിയുടെ മുകളില്‍നിന്നും 
താഴേക്കിട്ടു. അവരുടെ ശരീരങ്ങള്‍ താഴെ പാറക 
ളിലിടിച്ചു തകര്‍ന്നു. 

13എന്നാല്‍ അതേസമയത്ത്‌ യിസ്രായേല്‍ 
സൈന്യം യെഹൂദയിലെ ചില പട്ടണങ്ങളില്‍ 
ആക്രമണം നടത്തുകയായിരുന്നു. ബേത്ത്‌-ഹോ 
രോന്‍മുതല്‍ ശമര്യാവരെയുള്ള പട്ടണങ്ങള്‍ അ 
വര്‍ആക്രമിച്ചു. മൂവായിരം പേരെ അവര്‍ വ 
ധിക്കുകയും വിലപിടിച്ചവസ്തുക്കള്‍ കവര്‍ന്നു 
കൊണ്ടുപോവുകയും ചെയ്തു. അമസ്യാവ്‌ ത 
ന്നോടൊപ്പം യുദ്ധത്തില്‍ പങ്കെടുക്കാന്‍ അനുവ 
ദിക്കാത്തതിനാല്‍ ആ ഭടന്മാര്‍ വളരെ അരിശ 
പെട്ടിരുന്നു. 

14എദോമ്യരെ തോല്ലിച്ചതിനുശേഷം അമസ്യയാ 
വ്‌ സ്വദേശത്തു മടങ്ങിയെത്തി. സേയീരുകാര്‍ 
ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളെ അയാള്‍ കൊ 
ണ്ടുവന്നു. അമസ്യാവ്‌ ആ വിഗ്രഹങ്ങളെ ആ 
രാധിക്കാ൯ തുടങ്ങി. അയാള്‍ ആ ദേവന്മാര്‍ക്കു 
മുമ്പില്‍ നമസ്കരിക്കുകയും സുഗന്ധബലിയര്‍ 
പ്പിക്കുകയും ചെയ്തു. 1യഹോവ അമസ്യാവി 
നോടു വളരെ കോപിച്ചു. യഹോവ അമസ്്യാ 
വിന്‍റെ അടുത്തേക്കു ഒരു പ്രവാചകനെ അയ 
പു. പ്രവാചകന്‍ പറഞ്ഞു, “അമസ്യാവേ, നീ 
യെന്തുകൊണ്ടാണ്‌ അവരുടെ ദേവന്മാരെ ആരാ 
ധിക്കുന്നത്‌? ആ ദേവന്മാര്‍ക്ക്‌ നിന്നില്‍നിന്ന്‌ 
അവരുടെ സ്വന്തം ജനങ്ങളെ പോലും രക്ഷിക്കാ 
നായില്ല”” 

16പ്രവാചകന്‍ ഇതു പറഞ്ഞപ്പോള്‍ അമസ്ധ്യാ 
വ്‌ പ്രവാചകനോടു പറഞ്ഞു, “നിന്നെ ഞങ്ങ 
ളൊരിക്കലും രാജാവിന്‍റെ ഉപദേശകനാക്കി 
യിട്ടില്ല! മിണ്ടാതിരിക്ക്‌! അല്ലെങ്കില്‍ നീ വധി 





























പുമുള്‍പ്പുടര്‍പ്പ്‌ ലെബാനോനിലെ വലിയൊരു 
ദേവദാരുവ്വക്ഷത്തിന്‌ ഒരു സന്ദേശമയച്ചു. ചെ 
റിയ മുള്‍പ്പടര്‍പ്പു പറഞ്ഞു, “അങ്ങയുടെ പുത്രി 
എന്‍െറ പുത്രനെ വിവാഹം കഴിക്കട്ടെ.” പക്ഷേ 
ഒരു കാട്ടുതൃഗംവന്ന്‌ മുള്‍പ്പടര്‍പ്പിനുമേലേകൂടി 
നടന്ന്അതിനെ നശിപ്പിച്ചു. താങ്കള്‍ താങ്കളോ 
ടുതന്നെപറയുന്നു, “ഞാ൯ എദോമിനെ തോല്ലി 
ച്ചു!" താങ്കള്‍ അഹങ്കാരിയും പൊങ്ങച്ചക്കാരനു 
മാണ്‌. താങ്കള്‍ വീട്ടിലിരിക്കുകയേവേണ്ടൂ. 
സ്വയം കുഴപ്പങ്ങളില്‍ച്ചെന്നു ചാടേണ്ടതില്ല. 
എന്നോടു യുദ്ധം ചെയ്താല്‍ നീയും യെഹൂദ 
യും തകര്‍ക്കപ്പെടും.” 
20എന്നാല്‍ അതു ശ്രവിക്കാന്‍ അമസ്ധ്യാവ്‌ വി 
സമ്മതിച്ചു. ഇതുദൈവത്തില്‍ നിന്നൂവന്നു. യെ 
ഹൂദക്കാര്‍ എദോമ്യരുടെ ദേവന്മാരെ ആരാധി 
ച്ചതിനാല്‍ അവരെ തോല്ലിക്കാന്‍ ദൈവം യി 
സ്രായേലിനെ അനുവദിച്ചു. 
2അതിനാല്‍ യിസ്രായേല്‍രാജാവായ യോ 
വാശ്ബേത്ത്‌-ശേമെശ്‌ പട്ടണത്തില്‍വച്ച്‌ യെ 
ഹൂദയിലെ രാജാവായ അമസ്യാവുമായി നേര്‍ 
ക്കുനേര്‍ യുദ്ധം ചെയ്തു. 22യിസ്രായേല്‍ യെഹൂ 
ദയെ തോല്ലിച്ചു. എല്ലാ യെഹൂദക്കാരും തങ്ങ 
ളുടെ വീട്ടില്‍നിന്നും ഓടിപ്പോയി. 
2മയോവാശ്‌ അമസ്യാവിനെ ബേത്ത്‌-ശേമെ 
ശില്‍ വച്ച്‌ പിടികൂടി യെരൂശലേമിലേക്കു കൊ 
ണ്ടുപോയി. യോവാശ്‌ ആയിരുന്നു അമസ്യാ 
വിന്‍െറ പിതാവ്‌. യെഹോവാഹാസ്‌ ആയിരു 
ന്നു യോവാശിന്‍െറപിതാവ്‌. യോവാശ്‌ യെരൂ 
ശലേമിലെ മതിലിന്‍െറ അറുന്നുറടിവരുന്ന ഭാ 
ഗം തകര്‍ത്തു. എഫ്രയീംകവാടം മുതല്‍ മൂലക്ക 
വാടംവരെയുള്ള ഭാഗമായിരുന്നു അത്‌. 24അ 
നന്തരം യോവാശ്‌ ദൈവത്തിന്‍െറ ആലയത്തി 
ലുള്ള മുഴുവന്‍ സ്വര്‍ണ്ണവും വെള്ളിയും മുഴു 
വന്‍ സാധനങ്ങളും കടത്തിക്കൊണ്ടുപോയി. 
ആലയത്തില്‍ ആ സാധനങ്ങള്‍ സൂക്ഷിക്കുന്ന 
തിന്‍െറ ചുമതല ഓബേദ്‌-എദോമിനായിരുന്നു. 
യോവാശ്‌ രാജകൊട്ടാരത്തിലുള്ള വിലപിടി 
പ്പുള്ള വസ്തുക്കളും കടത്തി. കൂടാതെ ഏതാനും 
പേരെ തടവുകാരായി പിടികൂടുകയും 
ചെയ്തു. അനന്തരം അയാള്‍ ശമര്യയിലേക്കു 
മടങ്ങിപ്പോയി. 2യോവാശിന്‍ററ മരണശേഷം 
അമസ്യാവ്‌ പതിനഞ്ചുവര്‍ഷം കൂടി ജീവിച്ചു. 
യെഹൂദയിലെ രാജാവായിരുന്ന യോവാശ്‌ 
ആയിരുന്നു അമസ്യാവിന്‍െറ പിതാവ്‌. 
26അമസ്ധ്യാവിന്‍െറ മറ്റുപ്രവൃത്തികള്‍ ആദ്യം 
മൂതല്‍ അവസാനം വരെ “യെഹൂദയിലെയും 





























2 ദിനവൃത്താന്തം 25:27-26:21 


യിസ്രായേലിലെയും രാജാക്കന്മാരുടെ ചരിത്രം” 
എന്ന പുസ്തകത്തില്‍ രേഖപ്പെടുത്തിയിട്ടുണ്ട്‌. 
2അമസ്ധ്ാവ്‌ യഹോവയെ അനുസരിക്കുന്നതു 
നിര്‍ത്തിയപ്പോള്‍ യെരൂശലേമുകാര്‍ അമസ്്യാ 
വിനെതിരെ ഗൂഡാലോചന നടത്തി. ലാഖീശ്‌ 
പട്ടണത്തിലേക്കുഅയാള്‍ ഓടിപ്പോയി. പക്ഷെ 
ജനങ്ങള്‍ ലാഖീശിലേക്കു ആളെഅയച്ച്‌ അമ 
സ്യാവിനെ അവിടെ വച്ച വധിച്ചു, 22അനന്തരം 
അവര്‍ അമസ്ധ്യാവിന്‍െറ മൃതദേഹം കുതിരപ്പു 
റത്തു കൊണ്ടുവരികയും ദാവീദിന്‍റെ നഗര 
ത്തില്‍ തന്‍െറ പൂര്‍വ്വികരോടൊപ്പം സംസ്കരി 


ക്കുകയും ചെയ്തു. 
റ അനന്തരം യെഹൂദക്കാര്‍ അമസ്യാവിനു 
ശേഷം രാജാവാകുന്നതിന്‌, ഉസ്സീയാവി 
നെ തെരഞ്ഞെടുത്തു. അമസ്യാവ്‌ ആയിരുന്നു 
ഉസ്ത്ീയാവിന്‍െറപിതാവ്‌. ഇതുസംഭവിക്കുമ്പോ 
ള്‍ ഉസ്റ്റീയാവിനു പതിനാറു വയസ്സായിരുന്നു. 
ഉസ്ത്റീയാവ്‌ ഏലോത്ത്റ ടടണം പുതിക്കിപ്പുണി 
ത്‌ അതു യെഹൂദയ്ക്കു മടക്കിക്കൊടുത്തു. അമ 
സ്യാവ്‌ മരണമടഞ്ഞ്‌ പൂര്‍വ്വികരോടൊല്പം സം 
സ്കരിക്കപ്പെട്ടതിനു ശേഷമാണ്‌ ഉസ്സീയാവ്‌ 
അത്‌ ചെയ്തത്‌. 
രാജാവായപ്പോള്‍ ഉസ്സീയാവിനു പതിനാറു 
വയസ്സായിരുന്നുപ്രായം. അ൯പത്തിരണ്ടു കൊ 
ല്ലം അയാള്‍ യെരൂശലേമില്‍ ഭരണംനടത്തി. 
യെഖൊല്യാ എന്നായിരുന്നു അയാളുടെ അമ്മ 
യുടെ പേര്‍. യെരൂശലേംകാരിയായിരുന്നു യെ 
ഖൊല്യാ. യഹോവ ആവശ്യപ്പെട്ട കാര്യങ്ങളെ 
ല്ലാം ഉ ീയാവ്ചെയ്തു. തനന്‍്റെപിതാവായ അ 
മസ്യാവ്‌ ചെയ്തതുപോലെയൊക്കെ അയാളും 
ദൈവത്തെ അനുസരിച്ചു. 
സെഖര്യാവിന്‍െറ ജീവിതകാലത്ത്‌ ഉസ്സീ 
യാവ്‌ ദൈവത്തെ പിന്തുടര്‍ന്നു. ദൈവത്തെ 
എങ്ങനെ ബഹുമാനിക്കുകയും അനുസരിക്കു 
കയും വേണമെന്ന്‌ സെഖര്യാവ്‌ ഉസ്സീയാവിനെ 
പഠിപ്പിച്ചു. യഹോവയെ അനുസരിച്ചിരുന്ന 
പ്പോള്‍ ദൈവം ഉസ്സീയാവിനു വിജയം നല്‍കി. 
ഫെലിസ്ത്യര്‍ക്കെതിരെ ഉസ്തീയാവ്‌ ഒരു യു 
ദ്ധംചെയ്തു. ഗത്ത്‌, യബ്നെ, അസ്തോര്‍ പട്ട 
ണങ്ങള്‍ക്കു ചുറ്റിലുമുണ്ടായിരുന്ന മതിലുകള്‍ 
അയാള്‍ തകര്‍ത്തു. അസ്തോദുപട്ടണത്തിനടു 
ത്തും ഫെലിസ്ത്യരുടെ മറ്റുപട്ടണങ്ങളിലും ഉ 
സ്റ്റീയാവ പട്ടണങ്ങള്‍പണിതു. 7ഥശൂര്‍-ബാല്‍, മെ 
യൂന്യപട്ടണങ്ങളില്‍ വസിക്കുന്ന ഫെലിസ്ത്യ 
രെയും അരാബ്യരെയും തോല്പിക്കാന്‍ ദൈവം 
ഉസ്സീയാവിനെ സഹായിച്ചു. 8അമ്മോന്്യര്‍ ഉ 
ിയാവിനു കുപ്പം കൊടുത്തു. ഈജിപ്തിന്‍െറ 
അതിര്‍ത്തി പ്രദേശത്തുടനീളം ഉസ്സീയാവിന്‍െറ 
പേര്‍ പ്രസിദ്ധമായി. അതിശക്തനായതു കൊ 
ണ്ടാണയാള്‍ പ്രസിദ്ധനായത്‌. 
യെരൂശലേമില്‍ മൂലക്കവാടം, താഴ്വരക്കവാ 
ടം,കോട്ടയുടെതിരിവുകള്‍ എന്നിവിടങ്ങളിലെ 
ല്ലാംഉസ്സീയാവ്‌ ഗോപുരങ്ങള്‍പണിതു. ആ ഗോ 
പൂരങ്ങള്‍ ഉസ്സീയാവ്‌ ശക്തമാക്കി. 10മരുഭൂമിയി 
ല്‍ ഉസ്സീയാവ്‌ ഗോപുരങ്ങളുണ്ടാക്കി. ധാരാളം 
കിണറുകളും അയാള്‍ കുഴിച്ചു. മലമ്പ്രദേത്തും 
സമതലത്തിലും അയാള്‍ക്കു ധാരാളം കുന്നുകാ 
ലികളുണ്ടായിരുന്നു. മലകളിലും സമതലത്തി 
ലും ഉസ്സീയാവിനു കര്‍ഷകരുണ്ടായിരുന്നു. അ 
വിടങ്ങളില്‍ നല്ല വിളവുണ്ടായിരുന്നു. മുന്തിരി 
ത്തോട്ടം പരിപാലിക്കാനും ആളുണ്ടായിരുന്നു. 
അയാള്‍ കൃഷി ഇഷ്‌ടപ്പെട്ടിരുന്നു. 














ഉസ്സീയാവ്‌ യെഹൂദയുടെ രാജാവ്‌ 









































466 


വപരിശീലനംലഭിച്ച ഭടന്മാരുടെ ഒരു സൈ 
ന്യം ഉസ്സീയാവിനുണ്ടായിരുന്നു. കാര്യദര്‍ശിയാ 
യ യെയീയേലിന്‍െറയും ഉദ്യോഗസ്ഥനായ മയ 
ശേയാവിന്‍െറെയും ചുമതലയില്‍ ആ സൈന്യ 
ത്തെ സംഘങ്ങളായി തിരിച്ചിരുന്നു. ഹനാന്യാ 
ആയിരുന്നു അവരുടെ നേതാവ്‌. യെയീയേലും 
മയശേയാവും ആ ഭടന്മാരെ എണ്ണുകയും സംഘ 
ങ്ങളായി അവരെ തരിക്കും പയത. ഹനാ 
ന്യാരാജാവിന്‍െറ ഉദ്യോഗസ്ഥന്മാരിലൊരാളാ 
യിരുന്നു. 12ഭടന്മാരുടെ നായകരായി 2,600 പേരു 
ണ്ടായിരുന്നു. 13ആ കുടുംബത്തലവന്മാരുടെ കീ 
ഴില്‍ ശക്തിയായി യുദ്ധംചെയ്യാന്‍ കഴിവുള്ള 
മുന്നൂലക്ഷത്തിഏഴായിരത്തിഅഞ്ഞൂറൂ ഭടന്മാ 
രുടെസേനയുണ്ടായിരുന്നു. ആ ഭടന്മാരാണ്‌ ശ 
ത്രുക്കളോടുള്ളയുദ്ധത്തില്‍ രാജാവിനെ സഹാ 
യിച്ചത്‌.!4ഉസ്സീയാവ്‌ സേനാംഗങ്ങള്‍ക്ക്‌ പരിച 
കള്‍, കുന്തം, ശിരസ്ത്രം, പടച്ചട്ട, വില്ലുകള്‍, 
കവിണക്കല്ലുകള്‍ എന്നിവ നല്‍കി. 1“യെരൂശ 
ലേമില്‍ ഉസ്സീയാവ്‌ വിദഗ്ദന്മാര്‍ കണ്ടുപിടിച്ച 
യന്ത്രങ്ങള്‍ ഉണ്ടാക്കി. ഗോപുരങ്ങളിലും മൂലഭി 
ത്തികളിലും ആ യന്ത്രങ്ങള്‍ സ്ഥാപിക്കപ്പെട്ട. 
ആ യന്ത്രങ്ങളില്‍നിന്നാണ്‌ അമ്പുകളും വലിയ 
കല്ലുകളും തൊടുക്കപ്പെട്ടത്‌. ഉസ്സീയാവ്‌ പ്രസി 
ദ്ധനായി. വിദൂരദേശവാസികള്‍പോലും അ 
യാളുടെ പേരുകേട്ടു. വലിയസഹായങ്ങള്‍ ലഭി 
ച്ചതുകൊണ്ട്‌ അയാള്‍ ശക്തനായൊരു രാജാവാ 
യിത്തീര്‍ന്നു. 

പക്ഷേ ശക്തനായപ്പോള്‍ ഉസ്സീയാവിനു 
ണ്ടായ അഹങ്കാരം അയാളുടെ നാശത്തിനുകാര 
ണമായി. തന്‍റ ദൈവമാകുന്ന യഹോവയോ 
ടു അയാള്‍ വിശ്വസ്തത പുലര്‍ത്തിയില്ല. ധൂപ 
യാഗപീഠത്തില്‍ ധൂപാര്‍ച്ചന നടത്താന്‍ അയാ 
ള്‍ യഹോവയുടെ ആലയത്തിലേക്കുകയറി. 
പുരോഹിതനായ അസര്യാവും യഹോവയു 
ടെ ആലയത്തില്‍ ശുശ്രൂഷ നടത്തിയിരുന്ന വീര 
ന്മാരായ എണ്‍പതു പുരോഹിതന്മാരും ഉസ്സീയാ 
വിനെ പിന്തുടര്‍ന്ന്‌ ആലയത്തിലേക്കു ചെന്നു. 
18൭സ്സീയാവിനന്‍െറ പ്രവൃത്തി തെറ്റാണെന്ന്‌ അവ 
൪ അയാളോടു പറഞ്ഞു. അവര്‍ അയാളോടു 
പറഞ്ഞു, “യഹോവയ്ക്കു ധൂപബലി നടത്തു 
ന്നത്‌ നിന്‍െറ ജോലിയല്ല. നീ അങ്ങനെ ചെയ്യു 
ന്നതുശരിയല്ല. യഹോവയ്ക്കു ധൂപബലി നട 
ത്തേണ്ടവര്‍ പുരോഹിതന്മാരും അഹരോന്‍റെ 
പിന്‍ഗാമികളുമാണ്‌. ധൂപാര്‍ച്ചന നടത്താന്‍ 
അവര്‍ പരിശീലനം ലഭിച്ചവരാണ്‌. ഈ അതി 
വിശുദ്ധസ്ഥലത്തുനിന്നും പുറത്തു പോവുക. 
നീ വിശ്വസ്തനായിരുന്നില്ല. ദൈവമായ യ 
ഹോവ ഇതിനു നിനക്ക്‌ ഒരു ബഹുമതിയും 
നല്‍കില്ല” 

19 എന്നാല്‍ ഉസ്സീയാവ്‌ കോപാകുലനായി. ധൂ 
പഹോമം നടത്താന്‍ ഒരു പാത്രം അയാളുടെ 
കൈയിലുണ്ടായിരുന്നു. ഉസ്സീയാവ്‌ ആ പുരോ 
ഹിതന്മാരോടു ദേഷ്യപ്പെട്ടപ്പോള്‍ അയാളുടെ 
നെറ്റിയില്‍ കുഷ്ഠം ഉണ്ടായി. യഹോവയുടെ 
ആലയത്തില്‍ ധൂപയാഗപീഠത്തിനു മുമ്പില്‍ 
പുരോഹിതന്മാരുടെ മുമ്പില്‍ വച്ചാണതു സംഭ 
വിച്ചത്‌. 2തുഖ്യപുരോഹിതനായ അസര്യാവും 
എല്ലാ പുരോഹിതന്മാരും ഉസ്സീയാവിനെ നോ 
ക്കി. അവര്‍ക്ക്‌ അയാളുടെ നെറ്റിയിലെകുഷ്ഠം 
കാണാമായിരുന്നു. പുരോഹിതന്മാര്‍ ഉസ്സ്റീയാ 
വിനെവേഗംപുറത്തു പോകാ൯നിര്‍ബ്ബന്ധിച്ചു. 
യഹോവ തന്നെ ശിക്ഷിച്ചതിനാല്‍ ഉസ്തീയാവ്‌ 
സ്വയം പുറത്തേക്കോടി. 2ഉസ്സീയാരാജാവ്‌ കു 
ഷ്ഠരോഗിയായി. അയാള്‍ക്ക്‌ യഹോവയുടെ 
































467 


ആലയത്തില്‍ കടക്കാനായില്ല. ഉസ്സീയാവിന്‍െറ 
പുത്രനായ യോഥാം കൊട്ടാരത്തിന്‍റെ നിയ 
ന്ത്ണമേറ്റ്‌ ജനങ്ങളുടെമേല്‍ അധികാരിയായി. 
22ഉസ്സീയാവിനന്‍െറപ്രവൃത്തികള്‍ ആദ്യന്തം ആ 
മോസിനന്‍െറ പുത്രനായ യെശയ്യാപ്രവാചക൯ 
എഴുതിയിട്ടുണ്ട്‌ 2ഉസ്സീയാവ്‌ മരണമടയുകയും 
തനന്‍െറപൂര്‍വ്വികരുടെസമീപം സംസ്കരിക്കപ്പെ 
ടുകയും ചെയ്തു. രാജാവിന്‍െറ ശവപ്പറമ്പിന 
ടുത്തുള്ള വയലില്‍ അണ്‌ ഉസ്സീയാവ്‌ സംസ്ക 
രിക്കപ്പെടുത്‌. കാരണം, ജനങ്ങള്‍ പറഞ്ഞു, “ഉ 
സ്റ്റീയാവിനു കുഷ്ഠമുണ്ട്‌.” ഉസ്സീയാവിന്‍െറ 
സ്ഥാനത്ത്‌ യോഥാം പൂതിയ രാജാവായി. ഉ 
സ്ീയാവിന്‍െറ പുത്രനായിരുന്നു യോഥാം. 








യോഥാം യെഹൂദയുടെ രാജാവ്‌ 

രാജാവാകുമ്പോള്‍ യോഥാമിന്‌ ഇരുപ 
2J ത്തഞ്ചു വയസ്സായിരുന്നു. അയാള്‍ യെരൂ 
ശലേമില്‍ പതിനാറുവര്‍ഷം ഭരണംനടത്തി. യെ 
രൂശാ എന്നായിരുന്നു അയാളുടെ അമ്മയുടെ 
പേര്‍. സാദോക്കിന്‍െറ പുത്രിയായിരുന്നു യെരൂ 
ശാ. യഹോവ ആവശ്യപ്പെട്ട കാര്യങ്ങള്‍ യോ 
ഥാം ചെയ്തു. തന്‍െറപിതാവായ ഉസ്സീയാവ്‌ 
ചെയ്തതുപോലെതന്നെ അയാള്‍ യഹോവ 
യെ അനുസരിച്ചു. എന്നാല്‍ യോഥാം തന്‍െറ 
പിതാവിനെപ്പോലെ ധൂപാര്‍ച്ചനയ്ക്കായി യ 
ഹോവയുടെആലയത്തില്‍ കയറിയില്ല. പക്ഷേ 
ജനങ്ങള്‍ തെറ്റുചെയുന്നതു തുടര്‍ന്നു. യഹോ 
വയുടെ ആലയത്തിനന്‍െറ മുകളിലത്തെ കവാടം 
യോഥാം പുതുക്കി. ഓഫെലിന്‍െറ മതിലില്‍ 
അയാള്‍ കുറേപണികള്‍ നടത്തി. 4യെഹൂദയി 
ലെ മലമ്പ്രദേശത്ത്‌ യോഥാം പട്ടണങ്ങള്‍ പണി 
യുകയുംചെയ്തു. വനത്തില്‍ യോഥാം കോട്ട 
കളും ഗോപുരങ്ങളും നിര്‍മ്മിച്ചു. ടഅമ്മോന്യ 
രുടെരാജാവിനോടും അയാളുടെ സേനയോടും 
ഏറ്റുമുട്ടി യോഥാം അവരെ തോല്ലിച്ചു. അതി 
നാല്‍ അമ്മോന്ൃര്‍ യോഥാമിന്‌ മൂന്നുവര്‍ഷ 
ത്തേക്കു വര്‍ഷം തോറും നൂറുതാലന്തു വെള്ളി 














2 ദിനവൃത്താന്തം 26:22-28:12 


ന്നത്‌. ബാല്‍ദൈവങ്ങളെ ആരാധിക്കാ൯വേണ്ടി 
വിഗ്രഹങ്ങളുണ്ടാക്കാ൯ന്‍ അയാള്‍ അച്ചുകളുപ 
യോഗിച്ചു. 3ബെന്‍്‌-ഹിന്നോം താഴ്വരയില്‍ 
ആഹാസ്‌ ധൂപാര്‍ച്ചന നടത്തി. തന്‍െറ സ്വന്തം 
പുത്രന്മാരെ അയാള്‍ തീയിലെരിച്ചു ബലിയര്‍ 
പ്പിച്ചു. ആ ദേശത്തു ജീവിച്ചിരുന്നവര്‍ ചെയ്ത 
അതേ ദുഷ്കൃത്യങ്ങള്‍ അയാള്‍ചെയ്തു. യിസ്രാ 
യേലുകാര്‍ വന്നപ്പോള്‍ യഹോവ അവിടത്തു 
കാരെ അവിടെനിന്നും ഒഴിപ്പിച്ചതാണ്‌. “ആഹാ 
സ്‌ ഉന്നതസ്ഥലങ്ങളിലും കുന്നുകളിലും എല്ലാ 
പച്ചമരക്കീഴിലും വഴിപാടുകളും ബലികളും 
നടത്തി. 

ട-ആഹാസ്‌ പാപംചെയ്തു. അതിനാല്‍ യ 
ഹോവ അരാമിലെ രാജാവിനെക്കൊണ്ട്‌ ആഹാ 
സിനെതോല്ലിച്ചു. അരാമിലെ രാജാവും അയാ 
ളുടെസൈന്യവും ആഹാസിനെ തോല്ലിക്കുക 
യും ഒട്ടനവധി യെഹൂദക്കാരെ തടവുകാരായി 
പിടിക്കുകയുംചെയ്തു. അരാമിലെ രാജാവ്‌ ആ 
തടവുകാരെ ദമ്മേശെക്കിലേക്കു കൊണ്ടുപോ 
യി. യിന്രായേല്‍രാജാവായ പെക്കഹിനെകൊ 
ണ്ടും യഹോവ ആഹാസിനെ തോല്ലിച്ചു. രെമ 
ല്യാ എന്നായിരുന്നു പെക്കഹിനന്‍െറ പിതാവി 
നെറ പേര്‍. പെക്കഹും അയാളുടെ സൈന്യവും 
ഒറ്റദിവസംകൊണ്ട്‌ യെഹൂദയിലെ ഒരുലക്ഷത്തി 
ഇരുപതിനായിരം ധീരരായ പടയാളികളെ വ 
ധിച്ചു. യെഹൂദക്കാര്‍, തങ്ങളുടെപൂര്‍വ്വികര്‍ പി 
ന്തുടര്‍ന്നിരുന്ന ദൈവമായ യഹോവയെ അനു 
സരിക്കാത്തതിനാലാണ്‌ പെക്കഹ്‌ അവരെ തോ 
ല്ലിച്ചത്‌. 7എഫ്രയീമില്‍നിന്നുള്ള ധൈര്യശാലി 
യായ ഒരു ഭടനായിരുന്നു സിക്രി. ആഹാസു 
രാജാവിന്‍െറ പുത്രനായ മയശേയാ, കൊട്ടാരം 
ചുമതലക്കാരനായിരുന്ന അസ്രീക്കാം, എല്‍ക്കാ 
നാ എന്നിവരെ സിക്രി വധിച്ചു. എല്‍ക്കാനാ 
രാജാവിന്‍െറ രണ്ടാം അധികാരിയായിരുന്നു 

$യിസ്രായേല്‍സൈന്യം യെഹൂദയില്‍ താമ 
സിക്കുന്ന തങ്ങളുടെതന്നെ ബന്ധുക്കളായരണ്ടു 
ലക്ഷംപേരെ പിടിച്ചു. സ്ത്രീകളെയും കുട്ടിക 




















യും പതിനായിരംകോര്‍ ഗോതമ്പും പതിനാ 
യിരംകോര്‍ യവവും നല്‍കി. 
തന്‍റ ദൈവമാകുന്ന യഹോവയെ വിശ 


ളെയുംകൂടാതെ യെഹൂദയില്‍നിന്നും ഒട്ടനവധി 
൨ ിലപ്പിടിപ്പുള്ള വസ്തുക്കളും അവര്‍ കൊണ്ടു 
പോയി. ആ തടവുകാരെയും സാധനങ്ങളെയും 











സ്തതയോടെ അനുസരിച്ചതിനാല്‍ യോഥാം 
ശക്തനായി.?യോഥാമിന്‍െറ മറ്റു പ്രവൃത്തികളും 
അയാള്‍ചെയ്ത യുദ്ധങ്ങളും“യിസ്രായേലിലെ 
യും യെഹൂദയിലെയും രാജാക്കന്മാരുടെ ചരി 
ത്രം'എന്ന പുസ്തകത്തില്‍ രേഖപ്പെടുത്തിയി 
ട്ടുണ്ട്‌. രാജാവാകുമ്പോള്‍ യോഥാമിന്‌ ഇരുപ 
ത്തഞ്ചു വയസ്സായിരുന്നു. പതിനാറുവര്‍ഷം അ 
യാള്‍ യെരൂശലേമില്‍ഭരിച്ചു. “പിന്നെ, യോഥാം 
മരിക്കുകയും തന്‍െറ പൂര്‍വ്വികരോടൊപ്പം സം 
സ്കരിക്കപ്പെടുകയും ചെയ്തു. ജനങ്ങള്‍ അ 
യാളെ ദാവീദിന്‍െറ നഗരത്തിലാണ്‌ * സംസ്ക 
രിച്ചത്‌. യോഥാമിന്‍െറ സ്ഥാനത്ത്‌ യോഥാമി 
ന്‍െറപൂത്രനായ ആഹാസ്‌ രാജാവായി. 











ആഹാസ്‌ യെഹൂദയുടെ രാജാവ്‌ 

രാജാവാകുമ്പോള്‍ ആഹാസിന്‌ ഇരുപ 
28 തു വയസ്സായിരുന്നു. അയാള്‍പതിനാറു 
വര്‍ഷം യെരൂശലേമില്‍ ഭരിച്ചു. തന്‍െറ പൂര്‍വ്വി 
കനായ ദാവീദിനെപ്പോലെ ദൈവദൃഷ്ടിയിൽ 
ശരിയായ വഴിയിലായിരുന്നില്ല ആഹാസ്‌ ജീ 
വിച്ചത്‌. യഹോവ ആഗ്രഹിച്ചതുപോലെയൊ 
ന്നും അയാള്‍ചെയ്തില്ല. മയിസ്രായേല്‍ രാജാക്ക 
ന്മാരുടെ ദുഷിച്ച മാതൃകകളാണയാള്‍ പിന്തുടര്‍ 

















ദാവീദിനെറ നഗരം യെരൂശലേമിന്‍െറ മറ്റൊരുപേര. 


യിസ്രായേലുകാര്‍ ശമര്യയിലേക്കു കൊണ്ടുവ 
ന്നു.”എന്നാല്‍ യഹോവയുടെ പ്രവാചകരിലൊ 
രാള്‍ അവിടെയുണ്ടായിരുന്നു. ഓദേദ്‌ എന്നാ 
യിരുന്നു ആ പ്രവാചകന്‍െറ പേര്‍. ശമര്യയി 
ലേക്കു മടങ്ങിവന്ന യിസ്രായേല്‍സൈന്യത്തെ 
ഓദേദ്കണ്ടുമൂട്ടി. ഓദേദ്‌ യിസ്രായേല്‍സൈന്യ 
ത്തോടു പറഞ്ഞു, “നിങ്ങളുടെ പൂര്‍വ്വികരുടെ 
ദൈവമാകുന്ന യഹോവയ്ക്കു യെഹൂദക്കാരോ 
ടു കോപമുണ്ടായതിനാല്‍ അവരെ തോല്ലിക്കാ 
൯ നിങ്ങളെഅനുവദിച്ചു. നിങ്ങള്‍ വളരെ കോ 
പത്തോടെ അവരെ ശിക്ഷിക്കുകയും വധിക്കു 
കയും ചെയ്തു. ഇപ്പോള്‍ ദൈവം നിങ്ങളോടു 
കോപിച്ചിരിക്കുന്നു. 1യെഹുദയിലെയും യെരൂ 
ശലേമിലെയും ജനങ്ങളെ അടിമകളാക്കിവ 
യ്ക്കാന്‍ നിങ്ങളാലോചിക്കുന്നു. നിങ്ങളും നി 
ങ്ങളുടെ ദൈവമാകുന്ന യഹോവയ്ക്കെതിരെ 
പാപം ചെയ്തു. 1॥1ഇപ്പോള്‍ ഞാന്‍ പറയുന്നതു 
ശ്രദ്ധിക്കുക. നിങ്ങള്‍ പിടികൂടിയ നിങ്ങളുടെ 
സഹോദരീ സഹോദരന്മാരെ തിരികെ വിട്ടയ 
യ്ക്കുക. കാരണം യഹോവയുടെ ഉഗ്രകോപം 
നിങ്ങള്‍ക്കെതിരായിരിക്കുന്നു.” 

12അനന്തരം യിസ്രായേല്‍ഭടന്മാര്‍ യുദ്ധരംഗ 
ത്തുനിന്ന്‌ സ്വദേശത്തേക്കുവരുന്നത്‌ എഫ്രയീമി 
ലെചിലനേതാക്കള്‍ കണ്ടു. ആ നേതാക്കള്‍ യി 








2 ദിനവൃത്താന്തം 28:13-29:6 


സ്രായേല്‍ഭടന്മാരെ കാണുകയും അവരെ താ 
ക്കീതു ചെയ്യുകയും ചെയ്തു. യോഹാനാന്‍െറ 
പുത്രനായ അസര്യാവ്‌, മെശില്ലേമോത്തിനന്‍െറ 
പുത്രനായ ബെരെലഖ്യാവ്‌,ശല്ലൂമിന്‍െറ പുത്രനാ 
യ യെഹിസ്കീയാവ്‌, ഹദ്ലായിയുടെ പുത്ര 
നായ അമാസാ എന്നിവരായിരുന്നു ആ നേതാ 
ക്കള്‍.13ആ നേതാക്കള്‍ യിസ്രായേല്‍ഭടന്മാരോടു 
ഇങ്ങനെ പറഞ്ഞു, “യെഹൂദയില്‍നിന്നുള്ള തട 
വുകാരെ ഇങ്ങോട്ടുകൊണ്ടുവരരുത്‌. നിങ്ങളങ്ങ 
നെ ചെയ്താല്‍ അത്‌ യഹോവയ്ക്കെതിരെയു 
ള്ള നമ്മുടെ അപരാധം വര്‍ദ്ധിപ്പിക്കും. നമ്മുടെ 
പാപത്തെയും അപരാധത്തെയും അതു വഷളാ 
ക്കുകയും യഹോവയ്ക്കു യിസ്രായേലിനോടു 
ള്ള കോപം വര്‍ദ്ധിക്കുകയും ചെയ്യും!” 

14അതിനാല്‍ ഭടന്മാര്‍ തടവുകാരെയും വില 
പിടിച്ച വസ്തുക്കളെയും ആ നേതാക്കള്‍ക്കും 
യിസ്രായേല്‍ജനതയ്ക്കും നല്‍കി. 4അസര്യാവ്‌, 
ബേരെഖ്യാവ്‌, യെഹിസ്കീയാവ്‌, അമാസാ എ 
ന്നീനേതാക്കള്‍ എഴുന്നേറ്റ്‌ നിന്ന്‌ തടവുകാരെ 
സഹായിച്ചു. യിസ്രായേല്‍സൈന്യം കവര്‍ന്ന 
വസ്ത്രങ്ങള്‍ എടുത്ത്‌ ആ നാലുപേരും നഗ്നരാ 
യവര്‍ക്കുകൊടുത്തു. ആ നേതാക്കള്‍ അവര്‍ക്ക്‌ 
പാദരക്ഷകളും കൊടുത്തു. യെഹൂദയില്‍നി 
ന്നുള്ളതടവുകാര്‍ക്ക്‌ അവര്‍ തിന്നാനും കുടിക്കാ 
നുംകൊടുത്തു. അവര്‍ അവരെ എണ്ണതേപ്പി 
ച്ചു. “അനന്തരം എഫ്രയീമില്‍നിന്നുള്ള ആ നേ 
താക്കള്‍ ക്ഷീണിതരായ തടവുകാരെ കഴുതപ്പു 
റത്തു കയറ്റി പനമരങ്ങളുടെ നഗരമായ യെരീ 
ഹോവിലുള്ള അവരുടെ സ്വന്തംകുടുംബങ്ങളി 
ലാക്കി. പനമരങ്ങളുടെ നഗരമാണ്‌ യെരീഹോ. 
അനന്തരം ആ നാലു നേതാക്കളും സ്വദേശമായ 
ശമര്യയിലേക്കു മടങ്ങി. 

16-17ആ സമയത്തു തന്നെ എദോംകാര്‍ വീണ്ടും 
വരികയും യെഹൂദക്കാരെ തോല്ലിക്കുകയും ചെ 
യ്തു. എദോമ്യര്‍ ജനങ്ങളെ പിടികൂടി തടവു 
കാരായികൊണ്ടുപോയി. അതിനാല്‍ ആഹാസ്‌ 
രാജാവ്‌ അശ്ശൂരിലെരാജാവിനോടു സഹായമ 
പേക്ഷിച്ചു.18ഫെലിസ്ത്ൃരും യെഹൂദയുടെ തെ 
ക്കുഭാഗത്തും കുന്നുകളിലുള്ള പട്ടണങ്ങളിലും 
ആക്രമണം നടത്തി. ബേത്ത്‌-ശേമെശ്‌, അയ്യാ 
ലോൻ, ഗെദേരോത്ത്‌, സോഖോ, തിമ്നാ, ഗിം 
സോവ്പട്ടണങ്ങള്‍ ഫെലിസ്ത്യർ പിടിച്ചെടു 
ത്തു. ആ പട്ടണങ്ങള്‍ക്കടുത്തുള്ള ഗ്രാമങ്ങളും 
അവര്‍പിടിച്ചെടുത്തു. അനന്തരം ഫെലിസ്ത്യർ 
ആ പട്ടണങ്ങളില്‍ താമസിച്ചു. യെഹൂദക്കാരെ 
അവരുടെ രാജാവായ ആഹാസ്‌ പാപം ചെ 
യ്യാന്‍ പ്രേരിപ്പിച്ചു, അയാള്‍ യഹോവയോടു 
വളരെ അവിശ്വസ്തനായി രുന്നു. അതിനാല്‍ 
യഹോവ യെഹുദയ്ക്കു ദുരിതങ്ങള്‍ നല്‍കി. 
20അശ്ശൂരിലെ രാജാവായ തിഗ്ലത്ത്‌-പിലേ 
സെര്‍യെഹൂദയില്‍ വന്നെങ്കിലും ആഹാസിനെ 
സഹായിക്കുന്നതിന്‌ പകരം അയാള്‍ക്കു കുഴപ്പ 
ങ്ങളുണ്ടാക്കുകയായിരുന്നു ചെയ്തത്‌. 21ആഹാ 
സ്‌ യഹോവയുടെ ആലയത്തില്‍ നിന്നും രാജ 
കൊട്ടാരത്തില്‍നിന്നും രാജകുമാരകളുടെ കൊ 
ട്ടാരങ്ങളില്‍ നിന്നുമുള്ള അമൂല്യവസ്തുക്കളെടു 
ത്തു. ആഹാസ്‌ ആ സാധനങ്ങള്‍ അശ്ലൂരിലെ 
രാജാവിനു കൊടുത്തു. എന്നാല്‍ അത്‌ ആഹാ 
സിനെ സഹായിച്ചില്ല. 

22ആഹാസ്‌ ദൂരിതങ്ങള്‍ക്കിടയിലും കൂടുതല്‍ 
പാപം ചെയ്യുകയും യഹോവയോടു അവിശ്വ 


























468 


ക്കിലെ ജനങ്ങള്‍ ആരാധിച്ച ദേവന്മാര്‍ക്കു 
അയാള്‍ ബലികളര്‍പ്പിച്ചു. ദമ്മേശെക്കുകാര്‍ 
ആഹാസിനെ തോല്ലിച്ചിരുന്നു. അതിനാല്‍ 
അയാള്‍ ഇങ്ങനെ കരുതി: “അരാമ്യര്‍ ആരാധി 
ക്കുന്ന ദേവന്മാര്‍ അവരെ സഹായിച്ചു. അതി 
നാല്‍ ഞാന്‍ ആ ദേവന്മാര്‍ക്കു ബലിയര്‍പ്പി 
ച്ചാല്‍ അവര്‍ എന്നെയും സഹായിച്ചേക്കാം.” 
ആഹാസ്‌ ആ ദേവന്മാരെ ആരാധിച്ചു. അങ്ങ 
നെ അയാള്‍ പാപം ചെയ്യുകയും യിസ്ധ്രാ 
യേലുകാരെക്കൊണ്ടു ചെയ്യിപ്പിക്കു 
കയും ചെയ്തു. 

24ദൈവത്തിന്‍റെറെ ആലയത്തില്‍നിന്നുള്ള സാ 
ധനങ്ങളെടുത്ത്‌ ആഹാസ്‌ അവയെ ഉടച്ചുക 
ഞ്ഞു. എന്നിട്ടയാള്‍ യഹോവയുടെ ആലയ 
ത്തിന്‍റെ വാതിലുകളടച്ചു. അയാള്‍ യാഗപീഠ 
ങ്ങളുണ്ടാക്കുകയും അവയെ യെരുശലേമിലെ 
എല്ലാ മുലയിലും വയ്ക്കുകയും ചെയ്തു. 25യെ 
ഹൂദയിലെ എല്ലാപട്ടണങ്ങളിലും ആഹാസ്‌ മ 
റ്റുദൈവങ്ങളെ ആരാധിക്കുന്നതിന്‌ ധൂപബലി 
കളര്‍പ്പിക്കാ൯ ഉന്നതസ്ഥലങ്ങള്‍ ഉണ്ടാക്കി. ത 
ന്‍െറ പൂര്‍വ്വികന്മാര്‍ അനുസരിച്ച ദൈവമായ 
യഹോവയെ ആഹാസ്‌ വളരെ കോപാകുല 
നാക്കി. 

2ആഹാസിനെറ മറ്റു പ്രവൃത്തികള്‍ ആദ്യന്തം 
“യെഹൂദയിലെയും യിസ്ധരായേലിലെയും രാജാ 
ക്കന്മാരുടെ ചരിത്രം” എന്നപുസ്തകത്തില്‍ എഴു 
തിയിട്ടുണ്ട്‌. 7?ആഹാസ്‌ മരണമടയുകയും ത 
ന്‍െറ പൂര്‍വ്വികരോടൊലപ്പം സംസ്കരിക്കപ്പെടു 
കയും ചെയ്തു. യെരുശലേം നഗരത്തിലാണ്‌ 
ജനങ്ങള്‍ ആഹാസിനെ സംസ്കരിച്ചത്‌. പക്ഷേ 
യിസ്രായേല്‍ രാജാക്കന്മാര്‍ സംസ്കരിക്കപ്പെടു 
അതേ സ്ഥലത്തല്ല അവര്‍ ആഹാസിനെ സംസ്‌ 
കരിച്ചത്‌. ആഹാസിനന്‍െറ സ്ഥാനത്ത്‌ അയാളു 
ടെ പുത്രന്‍ യെഹിസ്കീയാവ്‌ പൂതിയ രാജാ 
വായി. 


പാപം 














യെഹിസ്കീയാവ്‌ യെഹൂ ദയിലെ രാജാവ്‌ 
ഇരുപത്തഞ്ചാം വയസ്സിലാണ്‌ യെഹി 
2 സ്കീയാവ്‌ രാജാവായത്‌. അയാള്‍ യെ 
രൂശലേമില്‍ ഇരുപത്തൊ൯പതുവര്‍ഷം ഭരണം 
നടത്തി. അബീയാ എന്നായിരുന്നു അയാളുടെ 
അമ്മയുടെപേര്‍. സെഖര്യാവിന്‍െറ പുത്രിയാ 
യിരുന്നുഅവള്‍. 2യഹോവ ആവശ്യപ്പെട്ട കാര്യ 
ങ്ങളാണ്‌ യെഹിസ്കീയാവ്‌ ചെയ്തത്‌. തന്‍െറ 
പൂര്‍വ്വികനായ ദാവീദിനെപ്പോലെ നേരായതു 
മാത്രം അയാള്‍ ചെയ്തു. 
3യെഹിസ്കീയാവ്‌ യഹോവയുടെ ആലയ 
ത്തിന്‍റെ വാതിലുകള്‍ ഉറപ്പിച്ച്‌ ശക്തമാക്കി. 
യെഹിസ്കീയാവ്‌ ആലയം വീണ്ടും തുറന്നു. 
താന്‍ രാജാവായതിന്‍െറ ആദ്യത്തെവര്‍ഷം ആ 
ദൃത്തെ മാസംതന്നെ അയാള്‍ അതുചെയ്തു. 
45യെഹിസ്കീയാവ്‌ പുരോഹിതരെയും ലേ 
വ്യരെയും ഒരു സമ്മേളനത്തില്‍ വിളിച്ചുകൂട്ടി. 
ആലയത്തിനന്‍െറ കിഴക്കുവശത്തെ A 
സ്ഥലത്ത്‌ അയാള്‍ അവരുമായി സമ്മേളിച്ചു 
യെഹിസ്കീയാവ്‌ അവരോടുപറഞ്ഞു, “എ 
ന്നെശ്രവിക്കൂ ലേവ്യരേ! വിശുദ്ധശുശ്രൂഷയ്ക്കു 
നിങ്ങള്‍തയ്യാറാകൂ. ദൈവമായ യഹോവയുടെ 
ആലയത്തെ വിശുദ്ധശുശ്രൂഷയ്ക്കു തയ്യാറാക്കു 
ക. നിങ്ങളുടെ പൂര്‍വ്വികര്‍ ആരാധിച്ച ദൈവമാ 
ണവന്‍. ആലയത്തിലേതല്ലാത്ത സാധനങ്ങള്‍ 


























സ്തത പുലര്‍ത്തുകയും ചെയ്തു. 2ദദമ്മേശേ 





അവര്‍ ... തേപ്പിച്ചു ഒരു ഓഷധമെന്ന നിലയ്ക്ക്‌ 
അവര്‍ അവരെ എണ്ണ തേല്പിച്ച 





57 





അവിടെനിന്നും മാറ്റുക. ആ വസ്തുക്കള്‍ ആ 
ലയത്തെ അശുദ്ധമാക്കുന്നു. 6നമ്മുടെ പൂര്‍വ്വി 
കര്‍യഹോവയെവിടുകയും യഹോവയുടെ ആ 





469 


ലയത്തില്‍നിന്നും മുഖംതിരിക്കുകയും ചെയ്തു. 
"ആലയത്തിന്‍െറ മുഖമണ്ഡപത്തിലെ വാതി 
ലുകള്‍ അവര്‍ അടയ്ക്കുകയും വിളക്കുകളിലെ 
നാളം അണയ്ക്കുകയും ചെയ്തു. യിസ്രായേ 
ലിന്‍െറദൈവത്തിന്‌ അതിവിശുസ്ഥലത്തെ യാ 
ഗപീഠത്തില്‍ ധൂപാര്‍ച്ചനയും ഹോമയാഗവും 
അവര്‍ നിര്‍ത്തി. 8അതിനാല്‍ യെഹൂദക്കാരോടും 
യെരൂശലേംകാരോടും യഹോവയ്ക്കു വലിയ 
കോപമായി. യഹോവ അവരെശിക്ഷിച്ചു. യ 
ഹോവ യെഹൂദക്കാരോടും യെരുശലേംകാരോ 
ടും ചെയ്തകാര്യങ്ങള്‍ കണ്ട്‌ മറ്റുള്ളവര്‍ ഭയന്നു 
വിറച്ചു. ആ ജനങ്ങള്‍ യെഹുദക്കാരോടുള്ള വെ 
റുപ്പുകൊണ്ടും അത്ഭൂതംകൊണ്ടും തങ്ങളുടെ 
തല കുലുക്കി. ഇതെല്ലാം സത്യമാണെന്ന്‌ നിങ്ങ 
ഒറിയുക. നിങ്ങള്‍ക്കു നിങ്ങളുടെ സ്വന്തം കണ്ണു 
കള്‍ കൊണ്ടുകാണാം. %അതിനാലാണ്‌ നമ്മുടെ 
പൂര്‍വ്വികര്‍ യുദ്ധത്തില്‍വധിക്കപ്പെട്ടതും. നമ്മു 
ടെപുത്രീപുത്രന്മാരും ഭാര്യമാരും തടവുകാരക്ക 
പ്പെട്ടു. #അതിനാല്‍ ഇപ്പോള്‍, യെഹിസ്കീയാ 
വ്‌ എന്ന ഞാന്‍ യിസ്രായേലിന്‍റെ ദൈവമാ 
യ യഹോവയുമായി ഒരുകരാറുണ്ടാക്കുന്നു. അ 
Sth Hoag നമ്മോടു അധികം കോപമുണ്ടാ 
കില്ല.1+അതിനാല്‍ എന്‍െറപൂത്രന്മാരേ, മടിപി 
ടിക്കുകയോ ഒട്ടുംസമയം കളയുകയോ ചെയ്യ 
രുത്‌. തന്നെ ശുശ്രൂഷിക്കാന്‍ യഹോവ നിങ്ങളെ 
തെരഞ്ഞെടുത്തു. ആലയത്തില്‍ തന്നെ ശുശ്രൂ 
ഷിക്കാനും ധൂപാര്‍ച്ചനനടത്താനുമാണ്‌ അവന്‍ 
നിങ്ങളെ തെരഞ്ഞെടുത്തത്‌.” 
12-14ജോലികളാരംഭിച്ചവരായി അപ്പോള്‍ അ 
വിടെയുണ്ടായിരുന്ന ലേവ്യരുടെ ഒരു പട്ടിക 
യിതാ: കൊഹാത്തിനന്‍െറ കൂടുംബത്തില്‍നിന്ന്‌ 
അമാസായിയുടെപുത്രനായ മഹത്ത്‌, അസ 
ര്യാവിന്‍െറ പുത്രനായ യോവേല്‍ എന്നിവരു 
ണ്ടായിരുന്നു. മെരാരിയുടെ കൂടുംബത്തില്‍നി 
ന്നും അബ്ദിയുടെപുത്രനായ കീശും യെഹല്ലെ 
ലേലിനന്‍െറെപുത്രനായ അസര്യാവും. ഗേര്‍ശോ 
ന്‍െറ കുടുംബത്തില്‍നിന്നും സിമ്മയുടെ പുത്ര 
നായ യോവാശും യോവാഹിനന്‍െറ പുത്രനായ 
ഏദേനും. ഏലീസഫാനന്‍െറ പിന്‍ഗാമികളില്‍ 
നിന്നുംശിമ്രിയും യെയൂവേലും. ആസാഫിനന്‍െറ 
പിന്‍ഗാമികളില്‍ നിന്നും സെഖര്യാവും മത്ഥ 
ന്യാവും. ഹേമാന്‍െറ പിന്‍ഗാമികളില്‍നിന്നും 
യെഹൂയേലും ശിമെയിയും. യെദൂൃഥൂനിന്‍െറ 
പി൯ഗാമിളില്‍നിന്നും ശിമയ്യാവും ഉസ്സീയേലും. 
15അനന്തരം ഈ ലേവ്യര്‍ തങ്ങളുടെ സഹോ 
ദരന്മാരെ വിളിച്ചുകൂട്ടി അവരെ ആലയത്തില്‍ 
ശുശ്രൂഷയ്ക്കായി ഒരുക്കുകയുംചെയ്തു. യഹോ 
വയില്‍നിന്നും വന്ന, രാജാവിന്‍െറ കല്പനയെ, 
അവര്‍ അനുസരിച്ചു. അവര്‍യഹോവയുടെ ആ 
ലയം ശുദ്ധീകരിക്കാന്‍ അതിനുള്ളിലേക്കു കട 
ന്നു..യേഹോവയുടെ ആലയത്തിനന്‍െറെ അന്തര്‍ 
ഭാഗം ശുദ്ധീകരിക്കാന്‍ പുരോഹിതര്‍ അതിന്‍െറ 
ഉള്‍ഭാഗത്തേക്കു കടന്നു. യഹോവയുടെ ആലയ 
ത്തില്‍ തങ്ങള്‍കണ്ട എല്ലാ അശുദ്ധവസ്തുക്കളും 
അവര്‍പുറത്തെടുത്തു.അശുദ്ധവസ്തുക്കളെല്ലാം 
അവര്‍ യഹോവയുടെ ആലയത്തിന്‍െറ മുറ്റ 
ത്തേക്കു കൊണ്ടുവന്നു. അനന്തരം ലേവ്യര്‍ ആ 
അശുദ്ധവസ്തുക്കള്‍ കിദ്രോന്‍ താഴ്വരയിലേ 
ക്കുകൊണ്ടുപോയി. 17ഒന്നാം മാസത്തിന്‍െറ ഒ 
ന്നാംദിവസം, ലേവ്യര്‍ വിശുദ്ധശുശ്രൂഷയ്ക്കു 
സ്വയം തയ്യാറാകാന്‍ തുടങ്ങി. മാസത്തിന്‍െറ 
എട്ടാംദിവസം ലേവ്യര്‍ യഹോവയുടെ ആലയ 
ത്തിന്‍റെ മുഖമണ്ഡപത്തിലേക്കു വന്നു. എട്ടു 
ദിവസങ്ങള്‍കൂടി അവര്‍ യഹോവയുടെ ആല 




















2 ദിനവൃത്താന്തം 29:7-27 


യംവിശുദ്ധകര്‍മ്മങ്ങള്‍ക്കായി തയ്യാറാക്കുന്ന പ 
ണി തുടര്‍ന്നു. ഒന്നാം മാസത്തിന്‍റെ പതിനാറാം 
ദിവസം അവര്‍ പണി തീര്‍ത്തു. 

18അനന്തരം അവര്‍ യെഹിസ്കീയാരാജാവി 
ന്‍െറ അടുത്തേക്കുപോയി. അവര്‍അദ്ദേഹത്തോ 
ടൂപറഞ്ഞു,“യെഹിസ്കീയാരാജാവേ, യഹോ 
വയുടെആലയവും ഹോമയാഗപീഠവും ആല 
യത്തിലെ എല്ലാ സാധനങ്ങളുംശുദ്ധമാക്കി. അ 
പ്പം നിരത്തുന്ന മേശയും അതിന്മേലുള്ള എല്ലാ 
ഉപകരണങ്ങളും ഞങ്ങള്‍ ശുചിയാക്കി. 19ആ 
ഹാസ്രാജാവ്‌ ദൈവത്തിനെതിരെ കലാപം കൂ 
ട്ടി.ആലയത്തിനന്‍്റേതായ കൂറേസാധനങ്ങള്‍ അ 
യാള്‍ ദുരെഎറിയുകയും ചെയ്തു. പക്ഷേ ഞ 
ങ്ങള്‍അവയെല്ലാം തിരികെവച്ച്‌ വിശുദ്ധ കര്‍മ്മ 
ങ്ങള്‍ക്കു തയ്യാറാക്കി. അവയിപ്പോള്‍ യഹോവ 
യുടെ യാഗപീഠത്തിനു മുമ്പിലുണ്ട്‌.” 

2 യെഹിസ്കീയാരാജാവ്‌ നഗരത്തിലെ ഉ 
ദ്യോഗസ്ഥന്മാരെയും കൂട്ടി പിറ്റേന്നു പ്രഭാത 
ത്തില്‍ യഹോവയുടെ ആലയത്തിലേക്കു കയ 
റിപ്പോയി. 2ഏഴുകാളകള്‍, ഏഴ്‌ ആണാടുകള്‍, 
ഏഴുകുഞ്ഞാടുകള്‍, ഏഴ്‌ ആണ്‍കോലാടുകള്‍ 
എന്നിവയേയും അവര്‍ കൊണ്ടുവന്നു. യെഹൂദ 
രാജ്യത്തിനും വിശുദ്ധസ്ഥലം ശുദ്ധീകരിക്കുന്ന 
തിനും യെഹൂദയിലെ ജനങ്ങള്‍ക്കുംവേണ്ടി ഒരു 
പാപബലിക്കായിരുന്നു അത്‌. അഹരോന്‍െറ 
പിന്‍ഗാമികളായ പുരോഹിതന്മാരോടു യെഹി 
സ്കീയാരാജാവ്‌, ആ മൃഗങ്ങളെ യഹോവയുടെ 
യാഗപീഠത്തില്‍ അര്‍പ്പിക്കാന്‍കല്വിച്ചു. 2അതി 
നാല്‍ പുരോഹിതന്മാര്‍ കാളകളെകൊന്ന്‌ രക്ത 
മെടുത്തു. എന്നിട്ടവര്‍ കാളയുടെ രക്തം യാഗ 
പീഠത്തില്‍തളിച്ചു. അനന്തരം പുരോഹിതന്മാ 
൪ ആണാടുകളെ കൊല്ലുകയും അവയുടെ ര 
ക്തംയാഗപീഠത്തില്‍ തളിക്കുകയുംചെയ്തു. അ 
നന്തരംപുരോഹിതന്മാര്‍ കുഞ്ഞാടുകളെ കൊ 
ല്ലുകയും അവയുടെരക്തം യാഗപീഠത്തില്‍ ത 
ളിക്കുകയുംചെയ്തു. 23-24അനന്തരം പുരോഹിത 
൪ ആണ്‍കോലാടുകളെ രാജാവിന്‍െറയും അവി 
ടെക്കൂടിയിരുന്ന ജനങ്ങളുടെയും മുമ്പില്‍ കൊ 
ണ്ടുവന്നു. ആകോലാടുകള്‍ പാപബലിയ്ക്കു 
വേണ്ടിയായിരുന്നു. പുരോഹിതര്‍ തങ്ങളുടെ 
കൈകള്‍ കോലാടുകളുടെമേല്‍ വയ്ക്കുകയും 
അവയെ കൊല്ലുകയും ചെയ്തു. കോലാടുക 
ളുടെ രക്തംകൊണ്ട്‌ പുരോഹിതന്മാര്‍ യാഗപീഠ 
ത്തില്‍ ഒരു പാപബലിഅര്‍പ്പിച്ചു. യിസ്രായേ 
ല്‍ജനതയുടെ പാപങ്ങള്‍ദൈവം പൊറുക്കുന്ന 
തിനായിരുന്നു അവര്‍ അങ്ങനെ ചെയ്തത്‌. മുഴു 
വന്‍ യിസ്രായേല്‍ജനതയ്ക്കും വേണ്ടിയായിരി 
ക്കണം ഹോമയാഗവും പാപബലിയുമെന്ന്‌ രാ 
ജാവു പറഞ്ഞു. 

ദാവീദ്‌, രാജാവിന്‍െറ ദര്‍ശകനായഗാദ്‌, നാ 
ഥാന്‍ പ്രവാചകന്‍ എന്നിവര്‍ കല്ലിച്ചതുപോ 
ലെ യെഹിസ്കീയാരാജാവ്‌ ലേവ്യരെ ഇലത്താ 
ളങ്ങള്‍, വീണകള്‍, കിന്നരങ്ങള്‍ എന്നിവ നല്‍ 
കി യഹോവയുടെ ആലയത്തില്‍നിര്‍ത്തി. ഈ 
കല്പന യഹോവയുടെ പ്രവാചകരിലൂടെ അവ 
നില്‍നിന്നും വന്നതാണ്‌. അതിനാല്‍ ലേവ്യര്‍ 
ദാവീദിന്‍റെ സംഗീതഉപകരണങ്ങളുമായി ത 
യ്വാറായി നിന്നു. പുരോഹിതന്മാര്‍ തങ്ങളുടെ 
കാഹളങ്ങളുമായും ഒരുങ്ങിനിന്നു. 27അപ്പോള്‍ 
യെഹിസ്കീയാവ്‌ യാഗപീഠത്തില്‍ ഹോമയാ 
ഗം അര്‍പ്പിക്കുന്നതിനു കല്പന നല്‍കി. ഹോമയാ 
ഗം ആരംഭിച്ചതോടുകൂടി യഹോവയ്ക്കുള്ള ഗാ 
നവുംആരംഭിച്ചു. കാഹളങ്ങള്‍ മുഴക്കപ്പെടുക 
യും യിസ്രായേലിന്‍റെ രാജാവായിരുന്ന ദാവീ 




















2 ദിനവൃത്താന്തം 29:28-30:13 


ദിന്‍െറെ സംഗീതോപകരണങ്ങള്‍ വായിക്കപ്പെ 
ടുകയും ചെയ്തു. & ഹോമയാഗം കഴിക്കുംവരെ 
സഭ മുഴുവന്‍ നമസ്കരിച്ചു. ഗായകര്‍ പാടി, 
കാഹളമൂത്തുകാര്‍ തങ്ങളുടെ കാഹളങ്ങളൂതി. 

2ബലികളെല്ലാം അവസാനിച്ചപ്പോള്‍ യെ 
ഹിസ്കീയാരാജാവും അദ്ദേഹത്തോടൊപ്പമു 
ണ്ടായിരുന്ന ജനങ്ങളും നമസ്കരിക്കുകയും ആ 
രാധനനടത്തുകയും ചെയ്തു. 34യഹോവയെ 
സ്തിതിക്കുവാ൯ യെഹിസ്കീയാരാജാവും അ 
ദ്ദേഹത്തിന്‍െറ ഉദ്യോഗസ്ഥന്മാരും ലേവ്യരോടു 
കല്ിച്ചു.ദാവീദും ദൈവപുരുഷനായ ആസാ 
ഫുമെഴുതിയഗീതങ്ങള്‍ അവര്‍ ആലപിച്ചു. അ 
വര്‍ ദൈവത്തെസ്തുതിച്ച്‌ ആഹ്ലാദിച്ചു. അവ 
രെല്ലാംദൈവത്തെ നമസ്കരിക്കുകയും ആരാ 
ധിക്കുകയുംചെയ്തു.3യെഹിസ്കീയാവു പറ 
ഞ്ഞു,“യെഹൂദ്യരായ നിങ്ങളിപ്പോള്‍ സ്വയം യ 
ഹോവയ്ക്കു സമര്‍പ്പിക്കപ്പെട്ട രിക്കുന്നു. അടു 
ത്തുവരു, ബലികളും കൃതജ്ഞതാബലികളും യ 
ഹോവയുടെ ആലയത്തിലേക്കു കൊണ്ടുവരൂ.” 
അപ്പോള്‍ ജനങ്ങള്‍ബലികളും കൃതജ്ഞതാ ബ 
ലികളും കൊണ്ടുവന്നു. ആഗ്രഹിച്ചവരെല്ലാം 
ഹോമയാഗങ്ങളും നടത്തി. 32സഭയിലുണ്ടായി 
രുന്നവര്‍ ആലയത്തിലേക്കുകൊണ്ടുവന്ന ഹോമ 
യാഗങ്ങളുടെ എണ്ണം: എഴുപതുകാളകള്‍, നൂറ്‌ 
ആണാടുകള്‍, ഇരുന്നുറൂ ചെമ്മരിയാടുകള്‍. ഈ 
മൃഗങ്ങളെല്ലാം യഹോവയ്ക്കുള്ള ഹോമയാഗ 
ങ്ങളായി സമര്‍പ്പിക്കപ്പെട്ടു. 33യഹോവയ്ക്കുള്ള 
വിശുദ്ധബലികള്‍ അറുന്നൂറുകാളകളും മൂവാ 
യിരം ചെമ്മരിയാടുകളും കോലാടുകളുമായി 
രുന്നു. 

പക്ഷേ എല്ലാ മൃഗങ്ങളെയും മുറിക്കുന്ന 
തിനോ തൊലിനീക്കം ചെയ്ത്‌ ഹോമയാഗമര്‍ 
പ്പിക്കുന്നതിനോ ആവശ്യമായത്ര പുരോഹിത 
ന്മാര്‍ ഉണ്ടായിരുന്നില്ല. അതിനാല്‍ ആ ജോലി 
കള്‍ തീരുംവരെയും മറ്റു പുരോഹിതന്മാര്‍ വിശു 
ദ്ധശുശ്രൂഷയ്ക്കു തയ്യാറാകുംവരെയും അവരുടെ 
ബന്ധുക്കളായ ലേവ്യര്‍ അവരെ സഹായിച്ചു. 
യഹോവയെ ശുശ്രൂഷിക്കുന്നതില്‍ ലേവ്യരാ 
യിരുന്നു കൂടുതല്‍ സമര്‍പ്പണബുദ്ധികള്‍. അ 
വര്‍ പുരോഹിതന്മാരെക്കാള്‍ ഇക്കാരൃത്തില്‍ 
ഉത്സാഹാകാട്ടി. 35ധാരാളം ഹോമയാഗങ്ങളും സ 
മാധാനബലികളുടെ കൊഴുപ്പും പാനീയയാഗ 
ങ്ങളും അവിടെയുണ്ടായിരുന്നു. അതിനാല്‍ യ 
ഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷ വീണ്ടും 
തുടങ്ങി.3തന്‍െറ ജനതയ്ക്കായി ദൈവം തയ്യാ 
റാക്കിയകാര്യങ്ങളില്‍ യെഹിസ്കീയാവും ജന 
ങ്ങളും വളരെ ആഹറ്റാദിച്ചു. അവന്‍ ഇത്രവേഗം 
ഇങ്ങനെ ചെയ്തതിലും അവര്‍ ആഹ്ാദിച്ചു! 























യെഹിസ്കീയാവ്‌ പെസഹ 
ആഘോഷിക്കുന്നു 

യെഹിസ്കീയരാജാവ്‌ മുഴുവന്‍ യിസ്ധ്രാ 
30 യേലുകാര്‍ക്കും യെഹൂദക്കാര്‍ക്കും സന്ദേ 
ശങ്ങളയച്ചു. എഫ്രയീമുകാര്‍ക്കും മനശ്ശെക്കാര്‍ 
ക്കുംഅദ്ദേഹം കത്തുകളയച്ചു. യിസ്രായേലി 
നന്‍െറെദൈവമാകുന്ന യഹോവയ്ക്കുവേണ്ടി പെ 
സഹആഘോഷിക്കുന്നതിന്‌ യെരൂശലേമിലെ 
യഹോവയുടെ ആലയത്തിലേക്കു വരാന്‍ യെ 
ഹിസ്കീയാവ്‌ അവരെയെല്ലാം ക്ഷണിച്ചു. 2ര 
ണ്ടാംമാസത്തില്‍ പെസഹ ആഘോഷിക്കാമെ 
ന്ന്‌ യെഹിസ്കീയാരാജാവ്‌ എല്ലാ ഉദ്യോഗസ്ഥ 
ന്മാരോടും യെരൂശലേമിലെ മുഴുവന്‍ സഭയോ 
ടുംസമ്മതിച്ചു.ഃപതിവുസമയത്ത്‌ പെസഹ ആ 
ഘോഷിക്കാ൯ന്‍ അവര്‍ക്കു കഴിഞ്ഞിരുന്നില്ല. കാ 





470 


രണം, വേണ്ടത്രപുരോഹിതന്മാര്‍ വിശുദ്ധശുശ്രൂ 
ഷയ്ക്കായി ഒരുങ്ങിയിരുന്നില്ല. കൂടാതെ ജന 
ങ്ങള്‍ യെരൂശലേമില്‍ ഒത്തുകൂടിയിരുന്നില്ല എ 
ന്നത്‌ മറ്റൊരു കാരണവുമാണ്‌. 4കരാറ്യെഹി 
സ്കീയാവിനെയും മൂഴുവന്‍ സഭയെയും 
തൃപ്തിപ്പെടുത്തിയിരുന്നു. അതിനാല്‍ അവര്‍ 
ബേര്‍-ശേബ പട്ടണം മുതല്‍ ദാന്‍പട്ടണംവരെ 
യിസ്രായേല്‍മുഴുവന്‍ ഒരു പ്രഖ്യാപനം നടത്തി. 
യിസ്രായേലിന്‍റെ യഹോവയാകുന്ന ദൈവ 
ത്തിനുവേണ്ടി പെസഹ ആഘോഷിക്കാന്‍ യെ 
രൂശലേമിലേക്കുവരാ൯ന്‍ അവര്‍ ജനങ്ങളോടാവ 
ശ്യപ്പെട്ടു. മോശെ കല്പിച്ചതുപോലെ, കുറെയേ 
റെ വര്‍ഷങ്ങള്‍ക്കു മുമ്പുമുതല്‍ കുറെ യിസ്ധ്രാ 
യേലുകാര്‍ പെസഹ ആചരിച്ചിരുന്നില്ല. അതി 
നാല്‍ ദൂതന്മാര്‍ രാജാവിന്‍െറ കത്തുകള്‍ യിസ്രാ 
യേലിലും യെഹുദയിലുമെമ്പാടും വിതരണം 
ചെയ്തു. കത്തിലെ ഉള്ളടക്കം ഇതായിരുന്നു: 














യിസ്രായേല്യരേ, അബ്രാഹാമിന്‍െറയും 
യിസ്ഹാക്കിന്‍െറയും യാക്കോബിന്‍െറയും 
ദൈവമായ യഹോവയിങ്കലേക്കു തിരിയു 
ക.അപ്പോള്‍ അശ്ലൂരിലെ രാജാക്കന്മാരില്‍ 
നിന്നും രക്ഷപ്പെട്ട ജീവനോടെ അവശേഷി 
ക്കുന്ന നിങ്ങളിലേക്കു ദൈവം മടങ്ങിവരും. 
"നിങ്ങളുടെ പിതാക്കന്മാരെയോ സഹോദര 
ന്മാരെപ്പോലെയോ ആകരുത്‌. യഹോവ അ 
വരുടെ ദൈവമായിരുന്നുവെങ്കിലും അവര്‍ 
അവനെതിരെ തിരിഞ്ഞു. അതിനാല്‍ യ 
ഹോവ ജനങ്ങളെക്കൊണ്ട്‌ അവരെ വെറു 
പ്പിക്കുകയും അവരെക്കുറിച്ച്‌ ദുഷിച്ച്‌ സം 
സാരിപ്പിക്കുകയും ചെയ്തു. ഇതു സത്യമാ 
ണെന്ന്‌ നിങ്ങള്‍ക്കു സ്വന്തം കണ്ണുകള്‍കൊ 
ണ്ടു കാണാവുന്നതാണ്‌. 8നിങ്ങളുടെ പൂര്‍ 
വ്വികരെപ്പോലെ കഠിനഹൃദയരാവരുത്‌. പൂ 

ര്‍ണ്ണമനസ്സ്റോടെ യഹോവയെ അനുസരി 
ക്കുക. അതിവിശുദ്ധസ്ഥലത്തേക്കു വരിക. 
യഹോവ നിത്യമായ ൪ വിശുദ്ധമാക്കിയതാ 
ണ്‌ അതിവിശുദ്ധസ്ഥലം. നിങ്ങളുടെ ദൈ 
വമാകുന്ന യഹോവയെ ശുശ്രൂഷിക്കൂ. അ 
പ്പോള്‍ യഹോവയുടെ ഭയപ്പെടുത്തുന്ന 
കോപം നിങ്ങളില്‍നിന്നകന്നുപോകും. 9നി 
ങ്ങള്‍ തിരിച്ചുവരികയും യഹോവയെ അ 
നുസരിക്കുകയും ചെയ്താല്‍ നിങ്ങളുടെ 
ബന്ധുക്കള്‍ക്കും കുട്ടികള്‍ക്കും അവരെ പി 
ടിച്ചു വച്ചിരിക്കുന്നവരില്‍നിന്നും കാരുണ്യം 
കിട്ടും. നിങ്ങളുടെ ബന്ധുക്കളും കുട്ടികളും 
ഈദേശത്തേക്കു തിരിച്ചുവരികയുംചെയ്യും. 
നിങ്ങളുടെ ദൈവമാകുന്ന യഹോവ നിങ്ങ 
ളോടു ദയയും കരുണയുള്ളവനുമാകുന്നു. 
നിങ്ങള്‍ അവനിലേക്കു മടങ്ങിവന്നാല്‍ 
അവന്‍ നിങ്ങളില്‍ നിന്നകന്നുപോവില്ല. 

10 എഫ്രയീം, മനശ്ശെ പ്രദേശങ്ങളിലുള്ള എ 
ല്ലാപട്ടണങ്ങളിലേക്കും ദുതന്മാര്‍പോയി. സെ 
ബൂലൂനന്‍െറരാജ്യംവരെ അവര്‍പോയി. എന്നാ 
ല്‍ ജനങ്ങള്‍ ദൂതന്മാരെ പരിഹസിച്ചു ചിരിച്ചു. 
എന്നാല്‍ ആശേര്‍, മനശ്ശെ, സെബൂലൂന്‍ പ്രദേ 
ശങ്ങളിലെ കുറേപ്പേര്‍മാത്രം വിനീതരായി യെ 
രൂശലേമിലേക്കുമടങ്ങിപ്പോയി. 12യെഹൂദയില്‍ 
രാജാവിനെയും അവന്‍െറ ഉദ്യോഗസ്ഥന്മാരെ 
യും അനുസരിക്കുന്നതിന്‌ ദൈവത്തിന്‍െറ ശ 
ക്തി ജനങ്ങളെ ഒരുമിപ്പിച്ചു. അങ്ങനെ അവര്‍ 
യഹോവയുടെ വാക്കിനെ അനുസരിച്ചു. 13ര 
ണ്ടാംമാസത്തില്‍ പുളിപ്പില്ലാത്ത അപ്പത്തിന്‍റെ 
പെരുനാളിന്‌ * യെരൂശലേമില്‍ ധാരാളംപേര്‍ 

















471 


ഒത്തുകൂടി. അതൊരുവലിയജനക്കൂട്ടമായിരുന്നു. 
14വ്യാജദൈവങ്ങളുടെ യാഗപീഠങ്ങള്‍ അവര്‍ 
യെരൂശലേമില്‍ നിന്നുംനീക്കം ചെയ്തു. വ്യാജ 
ദൈവങ്ങളുടെ എല്ലാ ധൂപയാഗപീഠങ്ങളും അ 
വര്‍നീക്കി. ആ യാഗപീഠങ്ങള്‍ അവര്‍ കിദ്രോന്‍ 
താഴ്വരയിലേക്കെറിഞ്ഞു. 15അനന്തരം രണ്ടാം 
മാസത്തിനന്‍െറ പതിനാലാംദിവസം അവര്‍ പെ 
സഹാക്കുഞ്ഞാടിനെകൊന്നു. പുരോഹിതരും 
ലേവ്യരും ലജ്ജിതരായി. അവര്‍ വിശുദ്ധശുശ്രൂ 
ഷയ്ക്കു സ്വയംസജ്ജരായി. പുരോഹിതരും ലേ 
വ്രും യഹോവയുടെആലയത്തിലേക്കു ഹോമ 
യാഗങ്ങള്‍ കൊണ്ടുവന്നു. 1ദൈവപുരുഷനാ 
യ മോശെയുടെ നിയമമനുസരിച്ച്‌ അവര്‍ ആ 
ലയത്തില്‍ തങ്ങളുടെ പതിവുസ്ഥാനങ്ങളില്‍ 
നിന്നു. ലേവ്യര്‍ പുരോഹിതര്‍ക്കു രക്തം നല്‍കി. 
അനന്തരം പുരോഹിതര്‍ രക്തം യാഗപീഠത്തി 
ന്മേല്‍ തളിച്ചു. !?വിശുദ്ധശുശ്രൂഷയ്ക്കു ഒരുങ്ങി 
യിട്ടില്ലാത്ത അനേകംപേര്‍ ഉണ്ടായിരുന്നു. അ 
തിനാല്‍ പെസഹാക്കുഞ്ഞാടുകളെ കൊല്ലാന്‍ 
അവരെഅനുവദിച്ചില്ല. അതിനാലാണ്‌ അശുദ്ധ 
രായിരുന്ന ഓരോരുത്തര്‍ക്കുവേണ്ടി പെസഹാ 
ക്കുഞ്ഞാടുകളെ കൊല്ലുന്ന ജോലി ലേവ്യര്‍ചെ 
യുന്നത്‌. ലേവ്യര്‍ യഹോവയ്ക്കുള്ള ഓരോ കു 
ഞ്ഞാടിനെയും വിശുദ്ധീകരിച്ചു. 

18-19൭൬ ഫ്രയീം, മനശ്ശെ, യിസ്സാഖാർ, സെബൂ 
ലൂ൯ഗോത്രങ്ങളില്‍പ്പെട്ട അനേകംപേര്‍ പെസ 
ഹാതിരുനാളിന്‌ ശരിയായവിധം ശുദ്ധീകരിക്ക 
പ മോശെയുടെനിയമം അനുശാ 
സിക്കുമ്പോലെ ശരിയായ രീതിയിലല്ല അവര്‍ 
പെസഹആഘോഷിച്ചത്‌. എന്നാല്‍ യെഹി 
സ്കീയാവ്‌ അവര്‍ക്കുവേണ്ടിപ്രാര്‍ത്ഥിച്ചു. യെ 
ഹിസ്കീയാവ്‌ ഇങ്ങനെപ്രാര്‍ത്ഥിച്ചു, “നന്മനി 
റഞ്ഞ ദൈവമായയഹോവേ, ശരിയായവിധ 
ത്തില്‍ നിന്നെ ആരാധിക്കണമെന്ന്‌ ഇവര്‍ക്കു 
സതൃത്തില്‍ ആഗ്രഹമുണ്ടെങ്കിലും നിയമം അ 
നുശാസിക്കുമ്പോലെ അവര്‍ സ്വയം വിശുദ്ധീ 
കരിച്ചില്ല. ദയവായി അവരോടു പൊറുത്താ 
ലും. ഞങ്ങളുടെ പൂര്‍വ്വികരുടെ ദൈവമേ, അതി 
വിശുദ്ധസ്ഥലത്തെ നിയമങ്ങള്‍ക്കനുസരിച്ച്‌ 
സ്വയംശുദ്ധീകരിക്കാത്ത ആരെങ്കിലുമുണ്ടെങ്കി 
ല്‍ അവരോടു പൊറുക്കേണമേ.”2ഒയെഹിസ്കീ 
യാരാജാവിന്‍െറെ പ്രാര്‍ത്ഥന യഹോവ കേട്ടു. 
യഹോവ ജനങ്ങളോടു പൊറുത്തു. 21യിന്ധ്രാ 
യേലുകാര്‍ യെരുശലേമില്‍ ഏഴുദിവസത്തേക്കു 
പുളിപ്പില്ലാത്തഅപ്പത്തിന്‍െറ പെരുനാളാചരി 
ച്ചു. അവര്‍ വളരെ ആഹ്വാദിച്ചു. ലേവ്യരും പു 
രോഹിതരും തങ്ങളുടെ സര്‍വൃശക്തിയോടെയും 
പൂര്‍ണ്ണഹൃദയത്തോടെയും എന്നും യഹോവയെ 
സ്തുതിച്ചു. 22യഹോവയ്ക്കുള്ള ശുശ്രൂഷയില്‍ 
വളരെ സാമര്‍ത്ഥ്യം കാണിച്ച എല്ലാലേവ്യരെ 
യുംയെഹിസ്കീയാരാജാവ്പ്രോത്സാഹിപ്പിച്ചു. 
ജനങ്ങള്‍ ഏഴുദിവസം പെരുനാളാചരിക്കുക 
യും സമാധനബലികളര്‍പ്പിക്കുകയും ചെയ്തു. 
അവര്‍തങ്ങളുടെ പൂര്‍വ്വികരുടെ ദൈവമായ യ 
ഹോവയ്ക്കു സ്തോത്രവും നന്ദിയുമര്‍പ്പിച്ചു. 

23ഏഴുദിവസങ്ങള്‍കൂടി അവിടെതങ്ങാന്‍ ജ 
നങ്ങള്‍ മുഴുവനും തീരുമാനിച്ചു. ഏഴുദിവസ 






































പുളിപ്പില്ലാത്ത പെരുനാള്‍ പെസഹയും 
തുടര്‍ന്നുള്ള ഒരാഴ്ചയും. ദൈവം യിസ്രായേലുകാരെ 
ഈജിപ്തില്‍ നിന്നും മോചിപ്പിച്ചതിനന്‍െറ ഓര്‍മ്മ 
യ്ക്കായി അവര്‍ അന്ന്‌ പുളിപ്പില്ലാത്ത അപ്പം 
കഴിക്കുന്നു. തിടുക്കത്തില്‍ ഇറങ്ങിപ്പോന്നതിനാല്‍ 
അന്ന്‌ മാവ്‌ പുളിച്ചുപൊങ്ങിവരാന്‍ അവര്‍ കാത്തു 
നിന്നില്ല. 











2 ദിനവൃത്താന്തം 30:14-31:4 


ങ്ങള്‍ കൂടി പെസഹ ആചരി ക്കുന്നതില്‍ അവര്‍ 
ആഹ്്റാദിച്ചു. 4്യെഹിസ്കീയാരാജാവ്‌ ആയി 
രംകാളകളെയും ഏഴായിരം ചെമ്മരിയാടുകളെ 
യുംസഭയ്ക്ക്‌ കൊന്നുതിന്നാനായി നല്‍കി. നേ 
താക്കള്‍ ആയിരംകാളകളെയും പതിനായിരം 
ചെമ്മരിയാടുകളെയും സഭയ്ക്ക്‌ നല്‍കി. ധാരാ 
ളം പുരോഹിതന്മാര്‍ വിശുദ്ധശുശ്രൂഷയ്ക്കു സ്വ 
യം തയ്യാറായി. 25യെഹൂദയിലെ സഭ മുഴുവനും 
പുരോഹിതന്മാരും ലേവ്യരും യിസ്രായേലില്‍ 
നിന്നുംവന്ന മുഴുവന്‍ സഭയും യിസ്രായേലില്‍ 
നിന്നും യെഹൂദയിലേക്കു പോവുകയായിരുന്ന 
സഞ്ചാരികളും ഒക്കെ വളരെ ആഹ്ലാദിച്ചു. 2അ 
ങ്ങനെ യെരൂശലേമില്‍ വളരെ ആഹ്്റാദമുണ്ടാ 
യി. യിസ്രായേല്‍രാജാവായ ദാവീദിന്‍െറ പു 
ത്രനായ ശലോമോന്‍റെ കാലം മൂതല്‍ ഇങ്ങനെ 
ഒരാഹ്ദാദം അവിടെയുണ്ടായിട്ടില്ല. 2മപുരോഹി 
തന്മാരും ലേവ്യരും എഴുന്നേറ്റു നിന്ന്‌ ജനങ്ങളെ 
അനുൂഗ്രഹിക്കുവാന്‍ യഹോവയോടു അപേ 
ക്ഷിച്ചു. യഹോവ അവരെ ശ്രവിച്ചു. അവരുടെ 
പ്രാര്‍ത്ഥന സ്വര്‍ഗ്ഗത്തില്‍ യഹോവയുടെ വിശു 
ദ്ധഗ്ദഹം വരെ എത്തി. 





യെഹിസ്കീയാരാജാവ്‌ അഭിവൃദ്ധി 
പ്രാപിക്കുന്നു 

പെസഹ ആഘോഷം കഴിഞ്ഞു. പെസ 

3 ] ഹയ്ക്കായി യെരൂശലേമിലെത്തിയ യി 
സ്രായേലുകാര്‍ യെഹൂദയിലെ പട്ടണങ്ങളിലേ 
ക്കിറങ്ങി. എന്നിട്ടവര്‍ ആ പട്ടണങ്ങളിലുണ്ടാ 
യിരുന്നകല്‍ പ്രതിമകള്‍ ഇടിച്ചുതകര്‍ത്തു. വ്യാ 
ജദൈവങ്ങളെ ആരാധിക്കുന്നതിനുള്ളതായിരു 
ന്നു ആ വ്യാജപ്രതിമകള്‍. അശേരാസ്തംഭങ്ങ 
ളും അവര്‍തകര്‍ത്തു. യെഹൂദയിലും ബെന്യാമീ 
നിലുള്ള എല്ലാ ഉന്നതസ്ഥലങ്ങളും യാഗപീഠ 
ങ്ങളും അവര്‍തകര്‍ത്തു. എഫ്രയീമിലും മനശ്ശെ 
യിലും ഇതേപോലെ അവര്‍ ചെയ്തു. വ്യാജ 
ദൈവങ്ങളെ ആരാധിക്കാനുള്ള എല്ലാ സാധന 
ങ്ങളും നശിപ്പിച്ചു കഴിയുംവരെ അവരതുതുടര്‍ 
ന്നൂ. അനന്തരം യിസ്രായേലുകാര്‍ സ്വദേശത്തു 
തങ്ങളുടെ സ്വന്തം പട്ടണങ്ങളിലേക്കു മടങ്ങി. 
പുരോഹിതരെയും ലേവ്യരെയും സംഘങ്ങ 
ളായി തിരിക്കുകയും ഓരോരോ സംഘത്തിനും 
ഓരോജോലികള്‍ ഏലിച്ചുകൊടുക്കുകയും ചെ 
യ്തിരുന്നു. അതിനാല്‍ യെഹി സ്കീയാരാജാവ്‌ 
ആ സംഘങ്ങളോടു തങ്ങളുടെ ജോലികള്‍ പുന 
രാരംഭിക്കാന്‍ ആവശ്യപ്പെട്ടു. അതിനാല്‍ പുരോ 
ഹിതരും ലേവ്യരും ഹോമയാഗങ്ങളും സമാധാ 
നബലികളും ae ജോലിവീണ്ടും ആ 
രംഭിച്ചു. ആലയത്തിനുള്ളിലെ ശുശ്രൂഷയും യ 
ഹോവയുടെ ഭവനത്തിന്‍റെ കവാടങ്ങള്‍ക്കരി 
കില്‍ ദൈവത്തെ പാടിപ്പുകഴ്ത്തുന്ന ജോലി 
യും അവര്‍ക്കുണ്ടായിരുന്നു. 3തനന്‍െറസ്വന്തം മൃഗ 
ങ്ങളില്‍ ചിലതിനെ യെഹിസ്കീയാവ്‌ ഹോ 
മയാഗമായി അര്‍പ്പിച്ചു. നിത്യേന കാലത്തും 
വൈകിട്ടും നടത്തുന്ന ഹോമയാഗത്തിനാണ്‌ 
ഈമൃഗങ്ങള്‍ ഉപയോഗിക്കപ്പെട്ടത്‌. ശബ്ബത്തുക 
ള്‍,അമാവാസികള്‍, വിശുദ്ധസമ്മേളനങ്ങള്‍ എ 
ന്നീദിവസങ്ങളിലായിരുന്നു ഈ മൃഗങ്ങള്‍ അര്‍ 
ര്‍ക്കപ്പെടുത്‌. യഹോവയുടെ നിയമത്തില്‍ 
എഴുതിയിരിക്കുന്നതനുസരിച്ചായിരുന്നു ഇതൊ 
ക്കെ നടപ്പിലാക്കിയിരുന്നത്‌. ജനങ്ങള്‍ തങ്ങളു 
ടെ വിളവിന്‍െറയും മറ്റു വസ്തുക്കളുടെയും 
ഒരുപങ്ക പുരോഹിതര്‍ക്കും ലേവ്യര്‍ക്കും നല്‍കേ 
ണ്ടതുണ്ടായിരുന്നു. അതിനാല്‍ യെരൂശലേം നി 
വാസികള്‍ തങ്ങളുടെ പങ്ക അവര്‍ക്കു നല്‍കണ 




















2 ദിനവൃത്താന്തം 31:5-32:1 


മെന്ന്‌ യെഹിസ്കീയാവു കല്ലിച്ചു. അതിനാല്‍ 
യഹോവയുടെ നിയമത്തില്‍ പറയുമ്പോലെ 
പുരോഹിതന്മാര്‍ക്കും ലേവ്യര്‍ക്കും ഉത്തരവുകള്‍ 
നടപ്പിലാക്കി സമയം കഴിക്കാനാകും. $രാജ്യമെ 
മ്പാടുമുള്ള ജനങ്ങള്‍ ഈ കല്വനകേട്ടു. അതി 
നാല്‍ യിസ്ധായേലുകാര്‍ തങ്ങളുടെ വിളവുക 
ളായധാന്യങ്ങള്‍, മുന്തിരി, എണ്ണ, തേന്‍ എന്നു 
വേണ്ട തങ്ങള്‍ കൃഷി ചെയ്ത എല്ലാറ്റിന്‍െറയും 
ആദ്യഭാഗം സമര്‍പ്പിച്ചു. ഇവയുടെയെല്ലാം പ 
ത്തിലൊന്നാണ്‌ അവര്‍ നല്‍കിയത്‌. യെഹൂദ 
യില്‍ വസിക്കുന്ന യിസ്ധരായേലുകാരും യെഹൂദ 
ക്കാരും തങ്ങളുടെ കന്നുകാലികളുടെയും ആടു 
കളുടെയും പത്തിലൊന്നും കൊണ്ടുവന്നു. യ 
ഹോവയ്ക്കു വേണ്ടിമാത്രമായി കരുതി ഒരു പ്ര 
ത്യേകസ്ഥലത്തു സൂക്ഷിച്ചിരുന്നവയുടെ പ 
ത്തിലൊന്നും അവര്‍കൊണ്ടുവന്നു. അവര്‍ ഇവ 
യെല്ലാം തങ്ങളുടെ ദൈവമാകുന്ന യഹോവ 
യ്ക്കായി കൊണ്ടുവന്ന്‌ കൂമ്പാരമായി കൂട്ടി. 

മൂന്നാം മാസ(മെയ്‌-ജൂണ്‍)ത്തിലാണ്‌ ജനങ്ങ 
ഒവകൊണ്ടുവരാന്‍൯ തുടങ്ങിയത്‌. ഏഴാം മാസ 
ത്തില്‍ (സെപ്തംബര്‍-ഒക്ടോബര്‍) അതവസാ 
നിക്കുകയുംചെയ്തു. $യെഹിസ്കീയാവും നേ 
താക്കളും എത്തിയപ്പോള്‍, ശേഖരിക്കപ്പെട്ട വ 
സ്തുക്കളുടെ കൂമ്പാരമാണ്‌ കണ്ടത്‌. അവര്‍ യ 
ഹോവയെയും അവന്‍െറ ജനതയായ യിസ്ധ്രാ 
യേലുകാരെയും വാഴ്ത്തി. 

9യെഹിസ്കീയാവ്‌ ഈ കുമ്പാരങ്ങളെക്കൂറി 
ച്ച്‌ പുരോഹിതരോടും ലേവ്യരോടും ചോദിച്ചു. 
1സാദോക്കിന്‍െറ കുടുംബക്കാരനായ ഉന്നതപു 
രോഹിത൯ന്‍ അസര്യാവ്‌ യെഹിസ്കീയാവി 
നോടു പറഞ്ഞു, “യഹോവയുടെ ആലയത്തി 
ലേക്കു ജനങ്ങള്‍ വഴിപാടുകള്‍ കൊണ്ടുവരാന്‍ 
തുടങ്ങിയപ്പോള്‍ മുതല്‍ ഞങ്ങള്‍ക്ക്‌ ധാരാളം ഭ 
ക്ഷണമുണ്ട്‌. ഞങ്ങള്‍ വയറുനിറയെ കഴിച്ചിട്ടും 
ധാരാളം ഭക്ഷണം അവശേഷിച്ചു! യഹോവ 
സത്യത്തില്‍ തന്‍െറ ജനതയെ അനുഗ്രഹിച്ചി 
രിക്കുന്നു. അതിനാലാണ്‌ ഞങ്ങള്‍ക്കിത്രമാത്രം 
മിച്ചം വന്നത്‌.” 

അനന്തരം, യഹോവയുടെ ആലയത്തില്‍ 
കലവറമുറികള്‍ തയ്യാറാക്കാന്‍ യെഹിസ്കീ 
യാവ്‌ തന്‍െറ പുരോഹിതന്മാരോടു കല്ലിച്ചു. 
അത്‌ വേണ്ടപോലെ ചെയ്യപ്പെട്ടു. 12അപ്പോള്‍ 
പുരോഹിതന്മാര്‍, യഹോവയ്ക്കു മാത്രമായി സ 
മര്‍പ്പിക്കപ്പെട്ട വഴിപാടുകളും ദശാംശങ്ങളും 
കൊണ്ടുവന്നു. അങ്ങനെ ശേഖരിക്കപ്പെട്ടതെ 
ല്ലാം അവര്‍ ആലയത്തിലെ കലവറമുറിയ്ക്കു 
ള്ളില്‍ വച്ചു. സമാഹരിക്കപ്പെട്ടവസ്തുക്കള്‍ സൂ 
ക്ഷിക്കുന്ന ചുമതല ലേവ്യനായ കോനന്യാവി 
നായിരുന്നു. ശിമെയിയായിരുന്നു രണ്ടാം ചുമത 
ലക്കാര൯. കോനന്യാവിന്‍െറ സഹോദരനായി 
രുന്നു ശിമെയി. 3കോനന്യാവും സഹോദരനാ 
യ ശിമെയിയും ഇനിപറയുന്നവരുടെ മേല്‍ 
നോട്ടക്കാരായിരുന്നു: യെഹീയേല്‍, അസസ്യാ 
വ്,നഹത്ത്‌, അസാഹേല്‍, യെരിമോത്ത്‌, യോ 
സാബാദ്‌, എലീയേല്‍, യിസ്മഖ്യാവ്‌, മഹത്ത്‌, 
ബെനായാവ്‌. യെഹിസ്കീയാരാജാവും ദൈ 
വത്തിന്‍്െറ ആലയത്തിനന്‍െറെ ചുമതലക്കാരനാ 
യ അസര്യാവുമാണ്‌ അവരെ തെരഞ്ഞെടുത്ത 
ത്‌.4ജനങ്ങള്‍ സ്വേച്ഛയാ ദൈവത്തിനു സ 
മര്‍പ്പിച്ചവഴിപാടുകളുടെ ചുമതലക്കാരന്‍ കോ 
രേ ആയിരുന്നു. യഹോവയ്ക്കു സമര്‍പ്പിതമായ 
വസ്തുക്കള്‍ വിതരണംചെയ്യുന്നതിനന്‍െറ ചുമ 
തല കോരേയ്ക്കായിരുന്നു. യഹോവയ്ക്കായി 
വിശുദ്ധമാക്കപ്പെട്ട സമ്മാനങ്ങളുടെ വിതരണ 


























472 


വും കോരേയ്ക്കായിരുന്നു. കിഴക്കേ കവാടത്തി 
ന്‍െറ കാവല്‍ക്കാരനായിരുന്നു കോരേ. ലേവ്യ 
നായ യിമ്നാ ആയിരുന്നു അയാളുടെ പിതാവ്‌. 
ഏദെന്‍, മിന്യാമീന്‍, യേശുവാ, ശെമയ്യാവ്‌, 
അമര്യാവ്‌, ശെഖന്യാവ്‌ എന്നിവര്‍ കോരേയെ 
സഹായിച്ചു. പുരോഹിതന്മാര്‍വസിക്കുന്ന പട്ട 
ണങ്ങളില്‍ ഇവര്‍ വിശ്വാസപൂര്‍വ്വം സേവനം 
ചെയ്തു. അവര്‍ സാധനങ്ങള്‍, പുരോഹിത 
ന്മാരുടെ ഓരോ സംഘത്തിലുമുള്ള, തങ്ങളുടെ 
ബന്ധുക്കള്‍ക്കു നല്‍കി. ആളുകളെ പ്രധാനി 
യെന്നോ അപ്രധാനിയെന്നോ നോക്കാതെയാ 
ണവര്‍ സാധനങ്ങള്‍ വിതരണംചെയ്തത്‌. 1ലേ 
വ്കുടുംബചരിത്രത്തില്‍ പേരുള്ള, മൂന്നുവയ 
ണും അതിലധികവും പ്രായമുള്ള എല്ലാപുരുഷ 
ന്മാര്‍ക്കും അവര്‍ ശേഖരിക്കപ്പെട്ട വസ്തുക്കള്‍ 
നല്‍കി. ഈ പുരുഷന്മാരെല്ലാം തങ്ങളുടെ ഉത്ത 
രവാദിത്വത്തില്‍പ്പെട്ട കാര്യങ്ങള്‍ ചെയ്യുന്നതി 
നു യഹോവയുടെ ആലയത്തില്‍ പ്രവേശിക്കേ 
ണ്ടവരായിരുന്നു. ഓരോ ലേവ്യസംഘത്തിനും 
തങ്ങളുടേതായ ഉത്തരവാദിത്വമുണ്ടായിരുന്നു. 
17പുരോഹിതര്‍ക്ക്‌ അവരവരുടെ ഓഹരി നല്‍ 
കിയിരുന്നു. കൂടുംബചരിത്രത്തില്‍ ചേര്‍ക്കു 
ട്ടിരിക്കുന്നതുപോലെയാണിതു നടത്തിയത്‌. 
ഇരുപതുംഅതിലധികവും പ്രായമുണ്ടായിരുന്ന 
എല്ലാ ലേവ്യര്‍ക്കും ശേഖരത്തില്‍ അവര്‍ക്കുള്ള 
പങ്കു നല്‍കിയിരുന്നു. അവരുടെ ഉത്തരവാദിത്വ 
ങ്ങളും സംഘങ്ങളുമനുസരിച്ചായിരുന്നു അങ്ങ 
നെ ചെയ്തിരുന്നത്‌.18ലേവ്യരുടെ ശിശുക്കള്‍ക്കും 
ഭാര്യമാര്‍ക്കും പുത്രീപുത്രന്മാര്‍ക്കും ശേഖരത്തി 
ന്‍െറ പങ്കുകിട്ടി. കുടുംബചരിത്രത്തില്‍ ചേര്‍ക്ക 
പ്പെട്ടിട്ടുള്ള മുഴുവന്‍ ലേവ്യര്‍ക്കും അങ്ങനെ ല 
ഭിച്ചു.ശുശ്രൂഷയ്ക്കായി എല്ലായ്‌പ്പോഴും സ്വയം 
വിശുദ്ധരുംസന്നദ്ധരുമായിരുന്നതിനാലാണ്‌ ലേ 
വ്യര്‍ക്ക്‌ അങ്ങനെ ലഭിച്ചത്‌. 1അഹരോന്‍െറ 
പിന്‍ഗാമികളായ പുരോഹിതന്മാരില്‍ ചിലര്‍ 
ക്ക്‌ ലേവ്യര്‍ വസിക്കുന്നപട്ടണങ്ങള്‍ക്കടുത്ത്‌ കു 
റേ വയലുകളുണ്ടായിരുന്നു. അഹരോനന്‍െറ പി 
ന്‍ഗാമികളില്‍ ചിലര്‍ പട്ടണങ്ങളില്‍ വസിക്കു 
ന്നുമുണ്ടായിരുന്നു. അഹരോന്‍െറ ഈ പിന്മു 
റക്കാര്‍ക്ക്‌ ആ പട്ടണങ്ങളുടെ അടിസ്ഥാനത്തി 
ല്‍ പേരുവിളിച്ചാണ്‌ ശേഖരത്തിന്‍െറവീതം നല്‍ 
കിയത്‌. ലേവ്യചരിത്രത്തില്‍പേരു ചേര്‍ക്കപ്പെട്ട 
പുരുഷന്മാര്‍ക്കാണ്‌ ശേഖരത്തിന്‍െറ ഭാഗം നല്‍ 
കിയത്‌. 

20അങ്ങനെ യെഹിസ്കീയാരാജാവ്‌ യെഹൂദ 
യിലെമ്പാടും ആ നല്ല കാര്യങ്ങള്‍ചെയ്തു. ത 
നന്‍െറദൈവമാകുന്ന യഹോവയ്ക്കുമുമ്പില്‍ ന 
ന്മയും നേരുംവിശ്വസ്തവുമായ കാര്യങ്ങള്‍ അ 
യാള്‍ ചെയ്തു. ദൈവത്തിന്‍െറ ആലയത്തി 
ലെശുശ്രൂഷ, നിയമങ്ങളും കല്പനകളും അനു 
സരിക്കല്‍, തന്‍െറ ദൈവത്തെ പിന്തുടരല്‍ തുട 
ങ്ങി അയാളാരംഭിച്ചഎല്ലാകാര്യങ്ങളിലും അയാ 
ള്‍ക്കു വിജയമുണ്ടായി. ഇതെല്ലാം യെഹിസ്‌ 
കീയാവ്‌ പൂര്‍ണ്ണമനസ്സോടെയാണ്‌ ചെയ്തത്‌. 
































അശ്ലൂരിലെ രാജാവ്‌ യെഹിസ്കീയാവിന്‌ 
കുഴപ്പങ്ങളുണ്ടാക്കുന്നു 

മ വിശ്വാസപൂര്‍വ്വം 

ചെയ്ത ഈ കാര്യങ്ങള്‍ക്കുശേഷം അശ്ശൂ 
രിലെ രാജാവായ സന്‍ഹേരീബ്‌ യെഹൂദയെ 
ആക്രമിക്കാന്‍ വന്നു. സന്‍ഹേരീബും അയാ 
ളുടെ സൈന്യവും കോട്ടകെട്ടിയ നഗരങ്ങള്‍ക്കു 
പൂറത്ത്‌ താവളമടിച്ചു. ആ പട്ടണങ്ങളെ കീഴ 
ടക്കാമെന്ന ധാരണയോടെയാണ്‌ അയാള്‍ 





473 


അങ്ങനെ ചെയ്തത്‌. ആ നഗരങ്ങള്‍ക്കുമേല്‍ 
തനിക്കു വിജയം നേടണമെന്ന്‌ സന്‍ഹേരീബ്‌ 
ആഗ്രഹിച്ചു. 2യെരുശലേമിനെ ആക്രമിക്കാന്‍ 
സന്‍ഹേരീബ്‌ എത്തിയകാര്യം യെഹിസ്കീ 
യാവ്‌ അറിഞ്ഞു. 3അപ്പോള്‍ യെഹിസ്കീയാവ്‌ 
തന്‍െറ ഉദ്യോഗസ്ഥന്മാരും സൈന്യാധിപന്മാ 
രുമായി സംസാരിച്ചു. നഗരത്തിനുപു 
റത്തേക്കുള്ള ജലധാരക ളുടെപ്രവാഹം തട 
യാന്‍ അവരെല്ലാവരും ചേര്‍ന്ന്‌ നിശ്ചയിച്ചു. 
ആ ഉദ്യോഗസ്ഥന്മാരും സേനാപതികളും 
യെഹിസ്കീയാവിനെ സഹായിച്ചു.അനേകം 
ആളുകള്‍ ഒത്തുകൂടുകയും രാജ്യത്തിനു നടുക്കു 
കൂടി ഒഴുകിയിരുന്ന എല്ലാ അരുവികളും ജലധാ 
രകളും അടയ്ക്കുകയും ചെയ്തു. അവര്‍ 
പറഞ്ഞു, “അശ്ശൂരിലെ രാജാവ്‌ ഇവിടെയെത്തു 
മ്പോള്‍ ഒട്ടും വെള്ളം കാണില്ല!” $യെഹി 
സ്കീയാവ്‌ യെരൂശലേമിനെ ശക്തമാക്കി. 
അതിനയാള്‍ ഇങ്ങനെയൊക്കെയാണു ചെ 
യ്തത്‌:തകര്‍ക്കപ്പെട്ടിരുന്ന കോട്ടയുടെ ഭാഗങ്ങ 
ള്‍ അയാള്‍പുനര്‍നിര്‍മ്മിച്ചു. കോട്ടകളില്‍ ഗോ 
പുരങ്ങള്‍ പണിതു. ഒന്നാം മതിലിനു ചുറ്റുമായി 
അയാള്‍ ഒരു രണ്ടാംമതില്‍ പണിതു. യെരൂശ 
ലേമിന്‍്ററ പഴയഭാഗത്തിനു കിഴക്കുവശത്തു 
ള്ള ശക്തിസ്ഥലങ്ങള്‍ അയാള്‍ പുനര്‍നിര്‍മ്മി 
ച്ചു.ധാരാളംആയുധങ്ങളും പരിചകളും അയാള്‍ 
ഉണ്ടാക്കി.-?യെഹിസ്കീയാവ്‌ ജനങ്ങള്‍ക്ക്‌ സേ 
നാനായകരെ തെരഞ്ഞെടുത്തു. നഗരകവാട 
ത്തിനടുത്തുള്ള വെളിമ്പ്രദേശത്ത്‌ യെഹിസ്കീ 











2 ദിനവൃത്താന്തം 32:2-22 


മാത്രമേ ധൂപാര്‍ച്ചനയും ആരാധനയും നടത്താ 
വുഎന്ന്‌ അയാള്‍ യെഹുദക്കാരും യെരുശലേം 
കാരുമായ നിങ്ങളോടുപറഞ്ഞു. 13എനന്‍െറ പൂര്‍ 
വ്വികരും ഞാനും മറ്റു രാജ്യക്കാരോടു എങ്ങനെ 
പെരുമാറി എന്നു നിങ്ങള്‍ക്ക്‌ തീര്‍ച്ചയായും അ 
റിയാം. മറ്റുരാജ്യങ്ങളുടെ ദേവന്മാര്‍ക്ക്‌ അവരുടെ 
ജനങ്ങളെ രക്ഷിക്കാനായില്ല. തങ്ങളുടെ ജന 
തയെ നശിപ്പിക്കുന്നതില്‍നിന്നും എന്നെ തട 
യാന്‍ ആ ദേവന്മാര്‍ക്കു കഴിഞ്ഞില്ല. 14എനന്‍െറ 
പൂര്‍വ്വികന്മാര്‍ ആ രാഷ്ട്രങ്ങളെ തകര്‍ത്തു. എ 
ന്നില്‍നിന്നും തന്‍െറ ജനതയെ രക്ഷിക്കാന്‍ മതി 
യായ ഒരു ദൈവവുമില്ല. അതിനാല്‍, നിങ്ങളു 
ടെദൈവത്തിന്‌ നിങ്ങളെ എന്നില്‍നിന്നും രക്ഷി 
ക്കാനാവുമെന്ന്‌ നിങ്ങള്‍ കരുതുന്നുണ്ടോ? 15അ 
തിനാല്‍ നിങ്ങളെ കബളിപ്പിക്കാന്‍ യെഹിസ്‌ 
കീയാവിനെഅനുവദിക്കരുത്‌. യെഹിസ്കീയാ 
വിനെ വിശ്വസിക്കരുത്‌. കാരണം ഒരു ദൈവ 
ത്തിനും തന്‍െറ ജനതയെയോ രാഷ്ട്രത്തെയോ 
എന്നില്‍നിന്നോഎന്‍റെറ പൂര്‍വ്വികരില്‍നിന്നോ 
രക്ഷിക്കാന്‍ ഇന്നേവരെ കഴിഞ്ഞിട്ടില്ല. അതിനാ 
ല്‍ എന്നില്‍ നിന്നും നിങ്ങളെ രക്ഷിക്കാന്‍ നിങ്ങ 
ളുടെ ദൈവത്തിനു കഴിയുമെന്നു കരുതേണ്ട.” 

16അശ്ലൂരിലെ രാജാവിന്‍െറ ദാസന്മാര്‍ ദൈ 
വമായ യഹോവയ്ക്കും അവന്‍െറദാസനായ 
യെഹിസ്കീയാവിനുമെതിരെ ദുഷിച്ചു പറ 
ഞ്ഞു.17അശ്ശൂരിലെരാജാവ്‌ യിസ്രായേലിന്‍റെ 
ദൈവമാകുന്ന യഹോവയെ അവഹേളിക്കുന്ന 
കത്തുകളും, എഴുതി. ആ കത്തുകളില്‍ അശ്ശൂരി 




















യാവ്‌ അവരുമായി സമ്മേളിച്ചു. അയാള്‍ പറ 
ഞ്ഞു, “ശക്തിമാന്മാരും ധീരന്മാരുമായിരിക്കുക. 
അശ്ശൂരിലെരാജാവിനെയോ അയാളുടെ വലി 
യ സേനയേപ്പറ്റിയോ ഭയപ്പെടുകയോ വേവ 
ലാതിപ്പെടുകയോ അരുത്‌. അശ്ശൂരിലെ രാജാ 
വിന്‌ അയാളൊടൊലപ്പമുള്ളതിനേക്കാള്‍ മഹ 
ത്തായൊരു ശക്തിയാണ്‌ നമ്മോടൊലപ്പമുള്ളത്‌! 
$അശ്ശൂരിലെരാജാവിന്‌ മനുഷ്യര്‍ മാത്രമാണു കൂ 
ട്ട. എന്നാല്‍ നമ്മോടൊപ്പം നമ്മുടെ ദൈവമാ 
കുന്ന യഹോവയാണുള്ളത്‌! ദൈവം നമ്മെ സ 
ഹായിക്കും! അവന്‍ നമ്മുടെ യുദ്ധങ്ങള്‍ ചെ 
യും!”അങ്ങനെ യെഹൂദയിലെ യെഹിസ്കീയാ 
രാജാവ്‌ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അ 
വര്‍ക്ക്‌ ധൈര്യം പകരുകയും ചെയ്തു. 
9അശ്ശൂരിലെ രാജാവായ സ൯ന്‍ഹേരീബും അ 
യാളുടെമുഴുവ൯ സൈന്യവും ലാഖീശുപട്ടണ 
ത്തെ കീഴടക്കുന്നതിനായി അതിനടുത്തായിരു 
ന്നു പാളയമടിച്ചിരുന്നത്‌. അനന്തരം സ൯ഹേ 
രീബ്‌ യെഹൂദയിലെ യെഹിസ്കീയാരാജാവി 
ന്‍െറയും യെരൂശലേമിലുള്ള സര്‍വ്വയെഹൂദക്കാ 
രുടെയും അടുത്തേക്കു തന്‍െറ ദാസന്മാരെ അ 
യച്ചു. യെഹിസ്കീയാവിനും യെരുശലേംകാര്‍ 
ക്കുമായി സ൯ന്‍ഹേരീബിനന്‍െറ ദാസന്മാര്‍ ഒരു 
സന്ദേശം കൊണ്ടുവന്നിരുന്നു. 14അവര്‍ പറ 
ഞ്ഞു,“അശ്ശൂരിലൈരാജാവായ സന്‍ഹേരീബ്‌ ഇ 
ങ്ങനെപറയുന്നു: “യെരൂശലേമിന്‍െറ ഉപരോധ 
ത്തെനേരിടാന്‍ നിങ്ങള്‍ എന്തിനെയാണ്‌ ആശ്ര 
യിക്കുന്നത്വയെഹിസ്കീയാവ്‌ നിങ്ങളെ പരി 
ഹസിക്കുകയാണ്‌. നിങ്ങളെ യെരൂശലേമില്‍ത്ത 
ന്നെ കുടുക്കി വിശപ്പും ദാഹവും കൊണ്ടു കൊ 
പ്പെടും. യെഹിസ്കീയാവ്‌ നിങ്ങളോടു പറ 
യുന്നു, “നമ്മുടെ ദൈവമാകുന്ന യഹോവ ന 
മ്മെ അഴ്കൂരിലെ രാജാവില്‍ നിന്നു; രക്ഷിക്കും.” 
12യെഹിസ്കീയാവു തന്നെയാണ്‌ യഹോവ 
യുടെ ഉന്നതസ്ഥലങ്ങളും യാഗപീഠങ്ങളും നീ 
ക്കംചെയ്തത്‌. ഓരേയൊരു യാഗപീഠത്തിന്മേല്‍ 




















ലെരാജാവ്‌ ഇങ്ങനെയായിരുന്നു എഴുതിയത്‌: 
“മറ്റുരാജ്യങ്ങളുടെ ദേവന്മാര്‍ക്ക്‌ അവരുടെ ജന 
ങ്ങളെ നശിപ്പിക്കുന്നതില്‍നിന്നും എന്നെ തടയാ 
നായില്ല. അതുപോലെ തന്നെ യെഹിസ്കീയാ 
വിന്‍റെ ദൈവത്തിനും അവന്‍െറ ജനതയെ 
നശിപ്പിക്കുന്നതില്‍നിന്നും എന്നെ തടയാനാവി 
ല്ല” 8അനന്തരം അശ്ശൂരിലെ രാജാവിന്‍െറ ദാസ 
ന്മാര്‍ നഗരഭിത്തിമേലുണ്ടായിരുന്ന യെരുശലേം 
കാര്‍ക്കു നേരെ എബ്രായഭാഷയില്‍ ഉച്ചത്തില്‍ 
ആക്രോശിച്ചു. യെരുശലേംകാരെ ഭയപ്പെടു 
ത്തുന്നതിനായിരുന്നു അശ്ശൂരിലൈരാജാവിനന്‍െറ 
ദാസന്മാര്‍ അങ്ങനെചെയ്തത്‌. യെരൂശലേം ന 
ഗരം പിടിച്ചെടുക്കുന്നതിനായിരുന്നു അവര്‍ അ 
ങ്ങനെയൊക്കെ പറഞ്ഞത്‌. മറ്റു രാഷ്ട്രങ്ങളി 
ലെ ജനങ്ങള്‍ ആരാധിച്ചിരുന്ന ദേവന്മാരുമായി 
അവര്‍ യെരുശലേമിനന്‍െറ ദൈവത്തെ താരതമ്യം 
ചെയ്തു. മനുഷ്യര്‍ ഉണ്ടാക്കിയ സാധനങ്ങള്‍ 
മാത്രമാണ്‌ ആ ദേവന്മാര്‍ എന്നു പറഞ്ഞ അവര്‍, 
അവയെ ദുഷിച്ചതു പോലെതന്നെയാണ്‌ യെരു 
ശലേമിന്‍െറ ദൈവത്തെപ്പറ്റിയും പറഞ്ഞത്‌. 

27 യെഹിസ്കീയാരാജാവും ആമോസിന്‍ററ 
പുത്രനായ യെശയ്യാപ്രവാചകനും ഉച്ചത്തില്‍ 
ഈപ്രള്‍നത്തെച്ചൊല്ലി സ്വര്‍ഗ്ഗത്തിലേക്കുനോ 
ക്കിപ്രാര്‍ത്ഥിച്ചു. അപ്പോള്‍ യഹോവ ഒരു ദൂ 
തനെ അശ്ശൂരിലെരാജാവിന്‍െറ പാളയത്തിലേ 
ക്കയച്ചു. ആ ദൂതന്‍ അശ്ലൂര്‍സേനയിലെ മുഴു 
വന്‍ഭടന്മാരെയും നേതാക്കളെയും സേനാധിപ 
ന്മാരെയുംവധിച്ചു. അതിനാല്‍ ആശ്ശൂരിലെരാ 
ജാവ്‌ സ്വദേശത്തേക്കുമടങ്ങി. അയാളുടെ ജനത 
അയാളെച്ചൊല്ലി ലജ്ജിച്ചു. അയാള്‍ തന്‍റ 
ദൈവത്തിന്‍െറ ആലയത്തിലേക്കുകയറി. അ 
യാളുടെ സ്വന്തംപുത്രന്മാരില്‍ ചിലര്‍ അയാളെ 
വാളുകൊണ്ടു വെട്ടിക്കൊല്ലുകയും ചെയ്തു. 
മാഅങ്ങനെ യഹോവ യെഹിസ്കീയാവിനെ 
യുംയെരൂശലേംകാരെയും അശ്ശൂരിലെ രാജാവാ 
യ സ൯ഹേരീബില്‍നിന്നും മറ്റാളുകളില്‍നിന്നും 








2 ദിനവൃത്താന്തം 32:23-33:11 


രക്ഷിച്ചു. യെഹിസ്കീയാവിനെയും യെരൂശ 
ലേംകാരെയും യഹോവപരിപാലിച്ചു. 2ധാരാ 
ളമാളുകള്‍ യഹോവയ്ക്കു കാഴ്ചവസ്തുക്കളു 
മായി യെരൂശലേമിലേക്കൂവന്നു. യെഹൂദയിലെ 
രാജാവായ യെഹിസ്കീയാവിന്‌ അവര്‍ വില 
പിടിച്ച വസ്തുക്കള്‍ കൊണ്ടുവന്നു. അന്നുമു 
തല്‍ എല്ലാ രാഷ്ട്രങ്ങളും യെഹിസ്കീയാവി 
നെ ആദരിച്ചു. 

24അക്കാലത്താണ്‌ യെഹിസ്കീയാവിന്‌ രോ 
ഗംപിടിപെട്ടതും മരണത്തോടടുത്തതും. അയ 
ാള്‍ യഹോവയോടു പ്രാര്‍ത്ഥിച്ചു. യഹോവ 
യെഹിസ്കീയാവിനോടു സംസാരിക്കുകയും 
അയാള്‍ക്ക്‌ ഒരടയാളം നല്‍കുകയും ചെയ്തു. 
എന്നാല്‍ യെഹിസ്കീയാവിനന്‍െറ മനസ്സില്‍ 
അഹങ്കാരമുണ്ടായിരുന്നു. അതിനാല്‍ അയാള്‍ 
ദൈവത്തിന്‍െറ കാരുണ്യത്തിന്‌ നന്ദി പറഞ്ഞി 
ല്ല. അതിനാലാണ്‌ യഹോവ യെഹിസ്കീയാ 
വിനോടും യെഹൂദയിലെയും യെരൂശലേമിലെ 
യുംജനങ്ങളോടും കോപിച്ചത്‌. 2%എന്നാല്‍ യെ 
ഹിസ്കീയാവും യെരുശലേംനിവാസികളും 
പശ്ചാത്തപിച്ചു. അവര്‍ അഹങ്കരിക്കുന്നത്‌ നിര്‍ 
ത്തുകയും സ്വയം വിനീതരാവുകയും ചെയ്തു. 
അതിനാല്‍ യെഹിസ്കീയാവ്‌ ജീവിച്ചിരിക്കെ 
യഹോവയുടെ കോപം അവരുടെമേല്‍ പതി 
ചില്ല. 

27യെഹിസ്കീയാവിന്‌ ധാരാളം ധനവും ബ 
ഹുമതിയുമുണ്ടായി. വെള്ളി, സ്വര്‍ണ്ണം, അമൂല്യ 
രത്നങ്ങള്‍, സുഗന്ധവ്യഞ്ജനങ്ങള്‍, പരിചകള്‍ 
അങ്ങനെ എല്ലാത്തരം സാധനങ്ങളും സൂക്ഷി 
ക്കാന്‍ അയാള്‍പ്രത്യേകം സ്ഥലമൊരുക്കി. 24ധാ 
നയം, പുതുവീഞ്ഞ്‌, എണ്ണ എന്നിവ അയാള്‍ക്ക്‌ 
ജനങ്ങള്‍ കൊടുത്തയച്ചിരുന്നു. അവ സൂക്ഷി 
ക്കാന്‍ യെഹിസ്കീയാവ്‌ കലവറകളുണ്ടാക്കി. 
മുഴുവന്‍ കന്നുകാലികള്‍ക്കും ആട്ടി൯പറ്റത്തി 
നും അയാള്‍ തൊഴുത്തുകളുണ്ടാക്കി. 22യെഹി 
സ്കീയാവ്‌ ധാരാളംപട്ടണങ്ങള്‍ പണിതു. ഒരു 
പാടു ആട്ടി൯പറ്റങ്ങളെയും കാലികളെയും അ 
യാള്‍ക്കുകിട്ടി. ദൈവം യെഹിസ്കീയാവിന്‌ 
ധാരാളം സമ്പത്തു നല്‍കി. 3ഗീഹോന്‍ ജലപ്ര 
വാഹത്തിന്‍െറ മുകളിലത്തെ നീരൊഴുക്കുതട 
ഞ്ഞ്‌ അതിനെ ദാവീദിന്‍െറനഗരത്തിനന്‍െറ പടി 
ഞ്ഞാറു ഭാഗത്തേക്കു തിരിച്ചുവിട്ടത്‌ യെഹി 
സ്കീയാവ്‌ ആണ്‌. എല്ലാപ്രവൃത്തികളിലും യെ 
ഹിസ്കീയാവ്‌ വിജയിക്കുകയും ചെയ്തു. 

31ഒരിക്കല്‍ ബാബിലോണിലെ നേതാക്കള്‍ 
യെഹിസ്കീയാവിന്‌ ദൂതന്മാരെ അയച്ചു. ദേശ 
ത്തുണ്ടായ അപരിചിതമായൊരടയാളത്തെപ്പ 
റ്റി ആ ദൂതന്മാര്‍തിരക്കി. അവര്‍വന്നപ്പോള്‍ ദൈ 
വം യെഹിസ്കീയാവിനെ വിട്ടുനിന്നു. യെഹി 
സ്കീയാവിന്‍െറ മനോഗതങ്ങളെല്ലാം അറിയു 
ന്നതിനായിരുന്നു അത്‌. 

32യെഹിസ്കീയാവിനെറ മറ്റു പ്രവൃത്തിക 
ളും യഹോവയെഅയാളങ്ങനെ സ്നേഹിച്ചു 
വെന്നതും “ആമോസിനന്‍െറപുത്രനായ യെശ 
യാവിന്‍െറ ദര്‍ശനം” എന്ന പുസ്തകത്തിലും 
“യെഹൂദയിലേയും യിസ്രായേലിലേയും രാജാ 
ക്കന്മാരുടെചരിത്രം” എന്ന പുസ്തകത്തിലും രേ 
ഖപ്പെടുത്തിയിട്ടുണ്ട്‌. 33യെഹിസ്കീയാവ്‌ മര 
ണമടയുകയും തന്‍െറ പൂര്‍വ്വികരോടൊപ്പം സം 
സ്കരിക്കപ്പെടുകയും ചെയ്തു. ദാവീദിന്‍െറ 
പൂര്‍വ്വികരുടെ കല്ലറകള്‍ സ്ഥിതിചെയ്യുന്ന കു 
ന്നിലാണ്‌ അവര്‍ യെഹിസ്കീയാവിനെ സം 
സ്കരിച്ചത്‌. യെഹിസ്കീയാവ്‌ മരിച്ചപ്പോള്‍ 





























474 


കളുംഅയാള്‍ക്ക്‌ ആദരവര്‍പ്പിച്ചു. യെഹിസ്കീ 
യാവിന്‍െറ സ്ഥാനത്ത്‌ മനശ്ശെ പുതിയ രാജാ 
വായി. യെഹിസ്കീയാവിനന്‍െറ പുത്രനായിരു 
ന്നു മനശ്ശെ. 


മനശ്ശെ യെഹൂദയുടെ രാജാവ്‌ 
3 യെഹൂദയുടെ രാജാവാകുമ്പോള്‍ മനശ്ശെ 
യ്ക്കു പന്ത്രണ്ടു വയസ്സായിരുന്നു. 
അയാള്‍ അനന്‍പത്തിയഞ്ചുവര്‍ഷം യെഹൂ 
ദയില്‍ രാജാവായിരുന്നു. 2തെറ്റെന്നു യഹോവ 
പറഞ്ഞ കാര്യങ്ങളാണ്‌ മനശ്ശെ ചെയ്തത്‌. മറ്റു 
ജനതകളുടെ ഭീകരവും പാപ നിര്‍ഭരവുമായ 
മാര്‍ഗ്ലമാണ യാള്‍ പിന്തുടര്‍ന്നത്‌. യഹോവ 
അവരെ യിസ്ധ്രാ യേലുകാരുടെ മുമ്പില്‍നിന്നും 
ഓടിച്ചതാണ്‌. 3തന്‍െറെപിതാവായ യെഹിസ്കീ 
യാവ്‌ തകര്‍ത്ത ഉന്നതസ്ഥലങ്ങള്‍ മനശ്ശെപൂ 
നര്‍നിര്‍മ്മിച്ചു. മനശ്ശെ, ബാല്‍ ദൈവങ്ങള്‍ക്ക്‌ 
യാഗപീഠങ്ങള്‍ പണിയുകയും അശേരാസ്തംഭ 
ങ്ങളുണ്ടാക്കുകയും ചെയ്തു. അയാള്‍ നക്ഷത്രഗ 
ണങ്ങള്‍ക്കു മുമ്പില്‍ നമസ്കരിക്കുകയും അവ 
യെ ആരാധിക്കുകയും ചെയ്തു. 4*എന്‍െറ 
നാമം യെരൂശലേമില്‍ നിത്യമായിരിക്കും” എന്നു 
യഹോവ പറഞ്ഞ യഹോവയുടെ ആലയ 
ത്തില്‍ മനശ്ശെ വ്യാജദൈവങ്ങള്‍ക്കായി യാഗ 
പീഠങ്ങള്‍ പണിതു. 
യഹോവയുടെ ആലയത്തിന്‍െറരണ്ടു മുറ്റ 
ങ്ങളില്‍ മനശ്ശെ എല്ലാ നക്ഷത്രസമൂഹങ്ങള്‍ക്കും 
യാഗപീഠങ്ങള്‍ പണിതു. ബെ൯-ഹിന്നോം താ 
ഴ്വരയില്‍ മനശ്ശെ സ്വന്തം മക്കളെ ബലിയായി 
അര്‍പ്പിക്കുകയും ചെയ്തു. മനശ്ശെ ശകുനം പറ 
യിക്കുകയും ലക്ഷണം നോക്കുകയും ആഭിചാരം 
നടത്തുകയും ചെയ്തു. വെളിച്ചപ്പാടന്മാരും മ 
ന്രവാദികളുമായി അയാള്‍ സംസാരിച്ചു. തെ 
റ്റെന്നു യഹോവപറഞ്ഞ ധാരാളംകാര്യങ്ങള്‍ മ 
നശ്ശേചെയ്തു. മനശ്ശെയുടെപാപങ്ങള്‍ യഹോ 
വയെ കോപിഷ്ഠനാക്കി. "അയാള്‍ ഒരു വിഗ്രഹ 
രൂപമുണ്ടാക്കുകയും അത്‌ ദൈവത്തിന്‍െറ ആല 
യത്തില്‍ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ദാവീദി 
നോടുംഅവനന്‍െറ പുത്രനായ ശലോമോനോടും 
ദൈവം ഇങ്ങനെ പറഞ്ഞിരുന്നു, “ഞാന്‍ എന്‍െറ 
നാമം ഈആലയത്തിലും യെരൂശലേമിലും നി 
ത്ൃമായിസ്ഥാപിക്കും. യിസ്രായേലിലെ എല്ലാ 
ഗോത്രങ്ങളില്‍ നിന്നും നഗരങ്ങളില്‍നിന്നുമാണ്‌ 
ഞാന്‍ യെരൂശലേം തെരഞ്ഞെടുത്തത്‌. എന്‍െറ 
നാമം അവിടെ നിത്യമായി ഉണ്ടായിരിക്കുകയും 
ചെയ്യും.8യിസ്രായേലുകാരെ ഞാനൊരിക്കലും 
അവരുടെ പൂര്‍വ്വികര്‍ക്കു നല്‍കാനായി തെര 
ഞ്ഞെടുത്ത ഈ ദേശത്തുനിന്നും പുറത്താക്കുക 
യില്ല.പക്ഷേ എനന്‍െറകല്ലനകളെല്ലാം അവര്‍ അ 
നുസരിക്കണം. ഞാന്‍ മോശെയിലൂടെ അവര്‍ 
ക്കുനണല്‍കിയ എല്ലാനിയമങ്ങളും ചട്ടങ്ങളും കല്പ 
നകളും യിസ്രായേല്‍ ജനത അനുസരിക്കണം.” 
യെഹൂദയിലെയും യെരൂശലേമിലെയും ജന 
ങ്ങളെ തെറ്റുചെയുയാന്‍ പ്രേരിപ്പിക്കുകയായിരു 
ന്നു മനശ്ശെ ചെയ്തത്‌. യിസ്രായേലുകാര്‍ക്കു 
മുമ്പേ യഹോവ പുറത്താക്കിയ ജനതകളേക്കാ 
ള്‍ വഷളന്‍ പാപങ്ങളായിരുന്നു ചെയ്തത്‌. 
10യഹോവ മനശ്ശേയോടും അവനന്‍െറയാളുക 
ളോടും സംസാരിച്ചെങ്കിലും അവരതു കേള്‍ക്കാ 
ന്‍കൂട്ടാക്കിയില്ല.1അതിനാല്‍ യഹോവ ആശ്ശൂര്യ 
സേനാനായകന്മാരെ യെഹൂദാ ആക്രമിക്കാന്‍ 
വരുത്തി. ആ സേനാധിപന്മാര്‍ മനശ്ശെയെ പി 





























മുഴുവന്‍ യെഹുദക്കാരും യെരുശലേം നിവാസി 


ടികൂടി ബന്ധനത്തിലാക്കി. മനശ്ശെയുടെ കൈ 


475 


കളില്‍ അവര്‍ ഓട്ടുചങ്ങലകളിട്ടു. അവര്‍ മന 
ശ്ശയേ ബാബിലോണിലേക്കു തടവുകാരനാ 
യി കൊണ്ടുപോയി. 

12മനശ്ശെ ദുരിതത്തിലായി. അപ്പോളയാള്‍ ത 
നന്‍െറെദൈവമാകുന്ന യഹോവയെ വിളിച്ചു പ്രാ 
ര്‍ത്ഥിച്ചു. അയാള്‍ തനന്‍െ്റപൂര്‍വ്വികരുടെ ദൈവ 
മാകുന്ന യഹോവയുടെ മുമ്പില്‍ സ്വയം താ 
ഴ്ത്തി. മനശ്ശെ ദൈവത്തോടു പ്രാര്‍ത്ഥിക്കുക 
യും തന്നെസഹായിക്കാന്‍ യാചിക്കുകയും ചെ 
യ്തു. മനശ്ശെയുടെ യാചനകേട്ട യഹോവയു 
ടെ മനസ്സലിഞ്ഞു. യഹോവ അയാളെ യെരൂ 
ശലേമിലേക്കും തന്‍െറ സിംഹാസനത്തിലേ 
ക്കും മടങ്ങിപ്പോകാന്‍ അനുവദിച്ചു. യഹോവ 
യാണ്‌ സത്യദൈവമെന്ന്‌ മനശ്ശെ മനസ്സിലാക്കി. 

14അതിനുശേഷം മനശ്ശെ ദാവീദിന്റെ നഗര 
ത്തിന്‌ ഒരു പുറമതില്‍പണിതു. ഗീഹോന്‍ ജല 
ധാരയ്ക്കു പടിഞ്ഞാറ്‌, മത്സ്യകവാടത്തിനടു 
ത്തുള്ള താഴ്വരയിലായിരുന്നു പൂറമതില്‍. ഓ 
ഫേല്‍കുന്നിനു ചുറ്റുമാണ്‌ മനശ്ശെ ആ മതില്‍ 
കെട്ടിയത്‌. അയാള്‍ മതില്‍ വളരെളഉര്‍ത്തിക്കെ 
ട്ടി. അനന്തരം യെഹൂദയിലെ കോട്ടകളിലെല്ലാം 
അയാള്‍ സേനാധിപന്മാരെ നിര്‍ത്തി. 15വിദേ 
ശീയമായ വിഗ്രഹദൈവങ്ങളെ മനശ്ശെ യഹോ 
വയുടെ ആലയത്തില്‍നിന്നും എടുത്തുമാറ്റി. 
താന്‍ ആലയത്തിന്‍െറ കുന്നുകളിലും യെരൂശ 
ലേമിലുംസ്ഥാപിച്ച എല്ലാ യാഗപീഠങ്ങളും അ 
യാള്‍ എടുത്തുമാറ്റി. മനശ്ശെ ആ യാഗപീഠങ്ങ 
ളെല്ലാം യെരുശലേം നഗരത്തിന്‌ പുറത്തേക്കെ 
റിഞ്ഞു. 1അനന്തരം അയാള്‍ യഹോവയുടെ 
യാഗപീഠം സ്ഥാപിക്കുകയും ആരാധനാബലി 
കളും സമാധാനബലികളും അര്‍പ്പിക്കുകയും 
ചെയ്തു. യിസ്രായേലിന്‍റെ ദൈവമാകുന്ന യ 
ഹോവയെ ആരാധിക്കണമെന്ന്‌ മുഴുവന്‍ യെ 
ഹൂദക്കാര്‍ക്കും മനശ്ശെ കല്പന നല്‍കി. 17 ജനങ്ങള്‍ 
ഉന്നതസ്ഥലങ്ങളില്‍ വീണ്ടും ബലികളര്‍പ്പിച്ചു. 
പക്ഷേ അവരുടെ ബലികള്‍ അവരുടെ ദൈവ 
മാകുന്ന യഹോവയ്ക്കു മാത്രമായിരുന്നു. 

18മനശ്ശെയുടെമറ്റുപ്രവൃത്തികള്‍, ദൈവത്തോ 
ടുള്ള അയളുടെപ്രാര്‍ത്ഥന, യിസ്രായേലിന്‍റെ 
ദൈവമായ യഹോവയുടെനാമത്തില്‍ ദര്‍ശകര്‍ 
അയാളോടു പറഞ്ഞ കാര്യങ്ങള്‍ എന്നിവയെ 
ല്ലാം*യിനസ്ധരായേല്‍രാജാക്കന്മാരുടെ ഓദ്യോഗിക 
രേഖകള്‍” എന്നപുസ്തകത്തില്‍ എഴുതിവച്ചി 
ട്ടുണ്ട്‌.14൭തനശ്ശേയുടെ പ്രാര്‍ത്ഥനയും മനസ്സലി 
ഞ്ഞ്‌ ദൈവം അയാളെ ശ്രവിച്ചതും ഒക്കെ “ദര്‍ 
ശകരുടെ പുസ്തകത്തില്‍ ഉണ്ട്‌. മനശ്ശെ സ്വയം 
വിനീതനാകുന്നതിനു മുമ്പുള്ള അയാളുടെ പാ 
പങ്ങളും തെറ്റുകളും മുഴുവനും അയാള്‍ എവി 
ടെയൊക്കെ ഉന്നതസ്ഥലങ്ങള്‍ പണിതു എന്ന 
തും അശേരാസ്തംഭങ്ങള്‍ സ്ഥാപിച്ചു എന്നതും 
“ദര്‍ശകരുടെ പുസ്തകത്തില്‍ എഴുതിയിട്ടുണ്ട്‌. 
2അങ്ങനെ മനശ്ശെ മരണമടയുകയും തന്‍െറ 
പൂര്‍വ്വികരോടൊപ്പം സംസ്കരിക്കപ്പെടുകയും 
ചെയ്തു. ജനങ്ങള്‍ മനശ്ശമെയെ അയാളുടെ സ്വ 
ന്തം രാജകൊട്ടാരത്തിലാണ്‌ സംസ്കരിച്ചത്‌. മ 
നശ്ശേയുടെ സ്ഥാനത്ത്‌ അയാളുടെ പുത്രനായ 
ആമോന്‍ പുതിയ രാജാവായി. 




















ആമോന്‍ യെഹൂദയുടെ രാജാവ്‌ 
മിയെഹുദയുടെ രാജാവാകുമ്പോള്‍ ആമോന്‍ 
ഇരൂപത്തിരണ്ടു വയസായിരുന്നു. അയാള്‍ ര 
ണ്ടുവര്‍ഷം യെരുശലേമില്‍ രാജാവായിരുന്നു. 
മായഹോവയ്ക്കു മുമ്പില്‍ തിന്മയായത്‌ ആമോ 
ന്‍ചെയ്തു. തന്‍െറ പിതാവായ മനശ്ശേയെപ്പോ 


2 ദിനവൃത്താന്തം 33:12-34:8 


ലെതന്നെ അയാളും യഹോവയുടെ ഇംഗിതങ്ങ 
ള്‍ നടപ്പാക്കിയില്ല. തന്‍െറ പിതാവായ മനശ്ശെ 
നിര്‍മ്മിച്ച വിഗ്രഹങ്ങള്‍ക്കെല്പാം ആമോന്‍ ബ 
ലികളര്‍പ്പിച്ചു. ആ വിഗ്രഹങ്ങളെ ആമോന്‍ 
ആരാധിച്ചു. 2തന്‍െറെ പിതാവായ മനശ്ശെ യ 
ഹോവയ്ക്കുമുമ്പില്‍ സ്വയം വിനീതനായതു 
പോലെ ആമോന്‍ സ്വയംവിനീതനായില്ല. പ 
ക്ഷേ ആമോന്‍ കൂടുതല്‍ കൂടുതല്‍ പാപം ചെ 
യ്തു.24ആമോനന്‍െറ ദാസന്മാര്‍ അയാള്‍ക്കെതി 
രെ ഗൂഡാലോചനനടത്തി. അവര്‍ ആമോനെ 
അയാളുടെ വസതിയില്‍ വച്ചുവധിച്ചു. 2എ 
ന്നാല്‍ ആമോന്‍ രാജാവിനെതിരെ ഗൂഡാലോ 
ചനനടത്തിയ എല്ലാ ദാസന്മാരെയും യെഹൂദ 
ക്കാര്‍ വധിച്ചു. അനന്തരം അവര്‍ ആമോന്‍െറ 
പുത്രനായ യോശീയാവിനെ പുതിയ രാജാ 
വാക്കി. 


യോശീയാവ്‌ യെഹൂദാരാജാവ്‌ 
രാജാവാകുമ്പോള്‍ യോശീയാവിന്‌ 

34 എട്ടു വയസ്സായിരുന്നു. അയാള്‍ മു 
ത്തൊന്നു വര്‍ഷം യെരൂശലേമില്‍ രാജാവായ്‌ 
രുന്നു. നേരായതുമാത്രം യോശീയാവ്‌ ചെയ്തു. 
യഹോവയുടെ ഇംഗിതങ്ങള്‍ അയാള്‍ നട 
പ്പാക്കി. തന്‍െറ പൂര്‍വ്വികനായ ദാവീദിനെ 
പ്പോലെ അയാള്‍ നന്മകള്‍ചെയ്തു. നന്മ 
ചെയ്യുന്നതില്‍നിന്നും യോശീയാവ്‌ വൃതിചലി 
ചില്ല. 3രാജാവായതിനന്‍െറ എട്ടാംവര്‍ഷം തന്നെ 
യോശീയാവ്‌ തന്‍െറ പൂര്‍വ്വികനായ ദാവീ 
ദിന്‍െറെ ദൈവത്തെ അനുഗമിക്കാന്‍ തുടങ്ങി. 
ദൈവത്തെ അനുസരിക്കാന്‍ തുടങ്ങുമ്പോള്‍ 
യോശീയാവ്‌ ബാലനായിരുന്നു. തന്‍െറ രാജ 
വാഴ്ചയുടെ പന്ത്രണ്ടാംവര്‍ഷം യോശീയാവ്‌, 
യെഹൂദയിലും യെരൂശലേമിലും നിന്നുള്ള 
അച്ചുകളില്‍ വാര്‍ത്ത വിഗ്രഹങ്ങളെയും അശേ 
രാസ്തംഭങ്ങളെയും ഉന്നതസ്ഥലങ്ങളെയും 
നശിപ്പിക്കാ൯ തുടങ്ങി. ബാല്‍ ദൈവങ്ങ 
ളുടെയാഗപീഠങ്ങള്‍ ജനങ്ങള്‍തകര്‍ത്തു. യോ 
ശീയാവിനന്‍െറ മുമ്പില്‍ വച്ചാണ്‌ അവരങ്ങനെ 
ചെയ്തത്‌. അനന്തരം യോശീയാവ്‌, ജനങ്ങള്‍ 
ക്കുമേല്‍ ഉയര്‍ന്നുനിന്ന ധൂപയാഗപീഠങ്ങള്‍ മു 
റിച്ചിട്ടു. കൊത്തിയവിഗ്രഹങ്ങളും വാര്‍ത്ത വി 
ഗ്രഹങ്ങളും അയാള്‍ തകര്‍ത്തു. ആ വിഗ്രഹ 
ങ്ങളെ അയാള്‍ പൊടിച്ചു കളഞ്ഞു. അനന്തരം 
യോശീയാവ്‌ ആ പൊടി ബാല്‍ദൈവങ്ങള്‍ക്കു 
ബലിയര്‍പ്പിച്ചിരുന്നവരുടെ ശവകുടീരങ്ങളിൽ 
വിതറി. തങ്ങളുടെ യാഗപീഠങ്ങളില്‍ ബാല്‍ 
ദൈവങ്ങള്‍ക്കു ശുശ്രൂഷ നടത്തിയ പുരോഹിത 
ന്മാരുടെ അസ്ഥികള്‍പോലും യോശീയാവ്‌ ദ 
ഹിപ്പിച്ചു. അങ്ങനെയാണ്‌ യോശീയാവ്‌ യെ 
ഹൂദയിലും യെരൂശലേമിലും വിഗ്രഹാരാധന 
ഇല്ലാതാക്കിയത്‌. മനശ്ശെ, എഫ്രയീം, ശിമെയോ 
ന്‍, നഫ്താലിവരെയുള്ള സ്ഥലങ്ങള്‍ എന്നിവി 
ടങ്ങളിലെ പട്ടണങ്ങളിലെല്പാം യോശീയാവ്‌ 
അങ്ങനെ തന്നെ ചെയ്തു. ആ പട്ടണങ്ങള്‍ക്കു 
സമീപമുള്ള അവശിഷ്ടങ്ങളോടെല്ലാം അവന്‍ 
അങ്ങനെ ചെയ്തു. 

യാഗപീഠങ്ങളും അശേരാസ്തംഭങ്ങളും യോ 
ശീയാവ്തകര്‍ത്തു. വിഗ്രഹങ്ങള്‍ അയാള്‍ പൊ 
ടിയാക്കി. യിസ്രായേല്‍ മുഴുവനും ബാലിന്‍െറ 
ആരാധനയ്ക്കായുണ്ടായിരുന്ന ധൂപയാഗപീഠ 
ങ്ങളും അയാള്‍തകര്‍ത്തു. അനന്തരം യോശീയാ 
വ്‌ യെരൂശലേമിലേക്കു മടങ്ങി. 

&താന്‍ യെഹൂദയിലെ രാജാവായതിനന്‍െറെ പ 
തിനെട്ടാം വര്‍ഷം ശാഫാന്‍, മയശേയാവ്‌, യോ 

















2 ദിനവൃത്താന്തം 34:9-30 


വാഹ്‌ എന്നിവരെ തന്‍െറ ദൈവമാകുന്ന യ 
ഹോവയുടെ ആലയം പുതുക്കി ഉറപ്പിക്കാന്‍ 
യോശീയാവയച്ചു. അസല്യാവ്‌ എന്നായിരുന്നു 
ശാഫാന്‍െറ പിതാവിന്‍െറ പേര്‍. മയശേയാവ്‌ 
നഗരത്തിലെ നേതാവായിരുന്നു. യോവാശായി 
രുന്നു യോവാഹിന്‍െറപിതാവ്‌. സംഭവിച്ച കാ 
രൃങ്ങള്‍ എഴുതിവയ്ക്കുന്നയാളായിരുന്നു യോ 
വാഹ്‌. 

യെഹുദയും ആലയവും ശുദ്ധീകരിക്കുന്നതി 
നായി ആലയം ഉറപ്പിച്ചു നിര്‍ത്താന്‍ അങ്ങനെ 
യോശീയാവു ലച അവര്‍ ഉന്നത പുരോ 
ഹിതനായ ഹില്‍ക്കിയാവിന്‍റെറ അടുത്തെത്തി. 
ജനങ്ങള്‍ ദൈവത്തിന്‍െറ ആലയത്തിനായി ന 
ല്‍കിയപണം അവര്‍ അയാളെ ഏല്ലിച്ചു. ലേവ്യ 





476 


പുസ്തകംഏല്ലിച്ചു.” അനന്തരം ശാഫാന്‍ രാജാ 
വിന്‍െറ മുമ്പില്‍ നിന്നുകൊണ്ട്‌ ആ പുസ്തകം 
വായിച്ചു. 9നിയമവാക്യങ്ങള്‍ വായിച്ചു കേട്ട 
യോശീയാരാജാവ്‌ തന്‍െറ വസ്ത്രങ്ങള്‍ വലി 
ച്ചു കീറി. 22അനന്തരം ഹില്‍ക്കിയാവ്‌, ശാഫാ 
ന്‍െറപൂുത്രനായ അഹീക്കാം, മീഖയുടെപുത്രനാ 
യഅബ്ദോന്‍, കാര്യദര്‍ശിയായ ശാഫാന്‍, ദാ 
സനായ അസായാവ്‌ എന്നിവര്‍ക്ക്‌ രാജാവ്ഒരു 
കല്ലനനല്‍കി. 2രാജാവുപറഞ്ഞു, “പോകൂ, എ 
നിക്കും യിസന്ധരായേലിലും യെഹൂദയിലും അവ 
ശേഷിക്കുന്ന ജനങ്ങള്‍ക്കും വേണ്ടി കണ്ടെത്തിയ 
പുസ്തകത്തിലെ വാക്കുകളെപ്പറ്റി യഹോവ 
യോടു ചോദിക്കൂ. നമ്മുടെ പൂര്‍വ്വികര്‍ യഹോ 
വയുടെ വാക്കുകള്‍ അനുസരിക്കാത്തതിനാല്‍ 




















രായ ദ്വാരപാലകന്മാരാണ്‌ മനശ്ശെക്കാരില്‍ നി 
ന്നും എഫ്രയീമുകാരില്‍നിന്നും അവശേഷിച്ച 
മുഴുവന്‍ യിസ്രായേലുകാരില്‍ നിന്നും പണം 
ശേഖരിച്ചത്‌. യെഹൂദാ, ബെന്യാമീന്‍ എന്നിവ 
രില്‍നിന്നും മുഴുവന്‍ യെരുശലേം വാസികളില്‍ 
നിന്നുംഅവര്‍പണംശേഖരിച്ചു. 14അനന്തരം ലേ 
വ്യര്‍ യഹോവയുടെ ആലയത്തില്‍ പണിക്കു 
മേല്‍നോട്ടം വഹിക്കുന്നവര്‍ക്കു ശമ്പളം നല്‍കി. 
മേല്‍നോട്ടക്കാര്‍ യഹോവയുടെ ആലയം ഉറ 
പ്പിച്ചവര്‍ക്കും പ്രതിഫലംനല്‍കി. 1॥അവര്‍ ആ 
പണം മുറിക്കല്പുകള്‍, മരം എന്നിവ വാങ്ങുന്ന 
തിന്‌ മരയാശാരിമാരെയും കല്പണിക്കാരെയും 
ഏലിച്ചു. കെട്ടിടങ്ങള്‍ പുനര്‍നിര്‍മ്മിക്കുന്നതി 
നും അവയ്ക്കു ഉത്തരങ്ങളുണ്ടാക്കുന്നതിനുമാ 
യിരുന്നു തടി. മുമ്പ്‌ യെഹൂദയിലെ രാജാക്ക 
ന്മാര്‍ ആലയക്കെട്ടിടങ്ങളെ പരിപാലിച്ചിരുന്നി 
ല്ല. ആ കെട്ടിടങ്ങള്‍ പഴകി നശിച്ചിരുന്നു. 12- 
13അവര്‍ വിശ്വസ്തതയോടെ പണിയെടുത്തു. 
യഹത്തും ഓബാദ്യാവുമായിരുന്നു അവരുടെ 
മേല്‍നോടുക്കാര്‍, യഹത്തും ഓബാദ്യാവും ലേ 
വ്രും മെരാരിയുടെ പി൯ഗാമികളായിരുന്നു. 
സെഖര്യാവ്‌, മെശുല്ലാം എന്നിവരായിരുന്നു മറ്റു 
മേല്‍നോട്ടക്കാര്‍. കെഹാത്തിന്‍െറ പിന്‍ഗാമി 
കളായിരുന്നു അവര്‍. സംഗീതോപകരണങ്ങള്‍ 
വായിക്കുന്നതില്‍ സമര്‍ത്ഥരായ ലേവ്യരും കൂലി 
പ്പണിക്കാരുടെയും മറ്റു വേലക്കാരുടെയും മേല്‍ 
നോട്ടക്കാരായുണ്ടായിരുന്നു. ചില ലേവ്യര്‍ കാ 
രൃദര്‍ശികളും ഉദ്യോഗസ്ഥന്മാരും ദ്വാരപാലക 
ന്മാരുമൊക്കെയായി പണിയെടുത്തിരുന്നു. 











നിയമപുസ്തകം കണ്ടെത്തുന്നു 

14യഹോവയുടെ ആലയത്തിലുണ്ടായിരുന്ന 
പണം ലേവ്യര്‍ പുറത്തു കൊണ്ടുവന്നു. അക്കാല 
ത്താണ്‌ മോശെയിലൂടെ നല്‍കപ്പെട്ട യഹോവ 
യുടെ നിയമപുസ്ത കം ഹില്‍ക്കിയാവ്‌ എന്ന 
പുരോഹിതന്‍ കണ്ടെത്തിയത്‌. 15ഹില്‍ക്കിയാവ്‌, 
കാര്യദര്‍ശിയായ ശാഫാനോടു പറഞ്ഞു, “യ 
ഹോവയുടെ ആലയത്തില്‍ * ഞാന്‍ നിയമപു 
സ്തകംകണ്ടു!” ഹില്‍ക്കിയാവ്‌ പുസ്തകം ശാ 
ഫാനുകൈമാറി. 4ശാഫാ൯ന്‍ യോശീയാരാജാ 
വിന്‍െറയടുത്തേക്കു പുസ്തകം കൊണ്ടുവന്നു. 
ശാഫാന്‍ രാജാവിനെ വിവരമറിയിച്ചു, “അങ്ങ്‌ 
ആവശ്യപ്പെടുതുപോലെയെല്ലാം അങ്ങയുടെ ദാ 
സന്മാര്‍ചെയ്യുന്നുണ്ട്‌. യഹോവയുടെ ആലയ 
ത്തില്‍ നിന്നും ലഭിച്ചപണം അവര്‍ മേല്‍നോട്ട 
ക്കാര്‍ക്കും പണിക്കാര്‍ക്കുമായി കൊടുക്കുന്നുണ്ട്‌. 
18അനന്തരം ശാഫാന്‍ രാജാവിനോടു പറഞ്ഞു, 
“പുരോഹിതനായ ഹില്‍ക്കിയാവ്‌ എന്നെ ഒരു 




















യഹോവയുടെ ആലയം യെരുശലേമിലെ ദൈവാ 
ലയത്തിനന്‍െറ മറ്റൊരു പേര്‍. 


അവന്‍ നമ്മോടു വളരെ കോപിച്ചിരിക്കുന്നു. 
ഈ ഗ്രന്ഥം അനുശാസിക്കുന്നതെല്ലാമൊന്നും 
അവര്‍ ചെയ്തിരുന്നില്ല!” 

മാഹില്‍ക്കിയാവും രാജാവിന്‍െറ ദാസന്മാരും 
പ്രവാചകിയായ ഹുല്‍ദായുടെയടുത്തേക്കു 
പോയി. ശല്ലൂമിന്‍െറ ഭാര്യയായിരുന്നു ഹൂല്‍ദാ. 
തോക്ഹത്തിന്‍െറ പുത്രനായിരുന്നു ശല്ലും. തോ 
ക്ഹത്ത്‌ ഹസ്രയുടെപുത്രനും. രാജാവിന്‍െറ വ 
സ്ത്രങ്ങളുടെ ചുമതലക്കാരനായിരുന്നു ഹസ്ധരാ. 
യെരൂശലേമിന്‍െറ പുതിയ ഭാഗത്താണ്‌ ഹുല്‍ 
ദാവസിച്ചിരുന്നത്‌, ഹില്‍ക്കിയാവും രാജഭൂത്യ 
ന്മാരും ഉണ്ടായതെല്ലാം ഹുല്‍ദായോടു പറഞ്ഞു. 
മഹുല്‍ദാ അവരോടുപറഞ്ഞു, “യിസ്രായേലി 
ന്‍െറദൈവമാകുന്ന യഹോവ ഇങ്ങനെ പറ 
യുന്നു: യോശീയാ രാജാവിനോടുപറയൂ. 24യ 
ഹോവ പറയുന്നതെന്തെന്നാല്‍, “ഈ സ്ഥലത്തി 
നും ഇവിടത്തെ നിവാസികള്‍ക്കും ഞാന്‍ ദുരി 
തങ്ങള്‍ വരുത്തും! യെഹൂദയിലെ രാജാവിന്‍െറ 
മുമ്പില്‍ വായിക്കപ്പെട്ടപുസ്തകത്തില്‍ എഴുതി 
യിട്ടുള്ള എല്ലാ മഹാവിപത്തുകളും ഞാന്‍ വ 
രൂത്തും.25ഞാനിങ്ങനെ ചെയ്യാന്‍ കാരണം, ജന 
ങ്ങള്‍ എന്നെവെടിയുകയും മറ്റുദൈവങ്ങള്‍ക്കാ 
യി ധൂപഹോമം നടത്തുകയും ചെയ്തു എന്ന 
താണ്‌. തങ്ങളുടെ തിന്മകള്‍കൊണ്ട്‌ അവരെന്നെ 
കോപാകൂലനാക്കിയിരിക്കുന്നു. അതിനാല്‍ ഞാ 
൯ ഈസ്ഥലത്ത്‌ എന്‍റെ കോപംചൊരിയും. 
കത്തുന്ന അഗ്നിപോലുള്ള എന്‍െറെകോപം അ 
ണയ്ക്കാനാവുന്നതല്ച” 

26“എന്നാല്‍ യെഹൂദയിലെ യോശീയാ രാജാ 
വിനോടു ഇങ്ങനെ പറയുക. യഹോവയോടു 
ചോദിക്കാനാണല്ലോ അവന്‍ നിങ്ങളെ അയ 
ച്ചത്‌: അല്പംമുമ്പു നീകേട്ട വാക്കുകളെപ്പറ്റി യി 
സ്രായേലിന്‍െറ ദൈവമാകുന്ന യഹോവ പറ 
യുന്നതിങ്ങനെയാണ്‌ : 27യോവാശ്‌, നീ പശ്ചാ 
ത്തപിക്കുകയും സ്വയം താഴ്ത്തുകയും നിന്‍െറ 
വസ്ത്രങ്ങള്‍ കീറുകയും ചെയ്തു. നീ എന്‍െറ 
മൂമ്പില്‍വിലപിച്ചു. അതിനാല്‍, നിന്‍െറ ഹു 
ദയം നിഷ്കളങ്കമായതുകൊണ്ട്‌ നിന്‍െറ പരാതി 
ഞാന്‍ ശ്രദ്ധിച്ചു.28നിന്നെ ഞാന്‍ നിന്‍െറ പൂര്‍ 
വ്വികരോടൊപ്പമാക്കും. നീ നിന്‍െറ കല്പറയിലേ 
ക്കുസമാധാനത്തോടെ പോകും. ഈ സ്ഥലത്തേ 
ക്കും ഇവിടത്തെ ജനങ്ങളുടെമേലും ഞാന്‍ വരു 
ത്തുന്നയാതനകള്‍ നിനക്കു കാണേണ്ടിവരില്ല.” 
ഹില്‍ക്കിയാവും രാജഭൂത്യന്മാരും ഈ സന്ദേശം 
യോശീയാ രാജാവിനെത്തിച്ചു. 

29അനന്തരം യോശീയാരാജാവ്‌, യെഹൂദയി 
ലേയും യെരൂശലേമിലേയും മുഴുവന്‍ മൂപ്പന്മാ 
രെയും തന്നെ വന്നുകാണുവാന്‍൯ വിളിച്ചു. 30രാ 
ജാവ്‌ യഹോവയുടെ ആലയത്തിലേക്കുപോ 
യി. മുഴുവന്‍ യെഹൂദക്കാരും യെരുശലേം നിവാ 

















477 


സികളും പുരോഹിതന്മാരും ലേവ്യരും വലിയ 


2 ദിനവൃത്താന്തം 34:31-35:17 


ലൂടെ യഹോവ നമുക്കു നല്‍കിയവയാണ്‌ ആ 





വരും ചെറിയവരുമായ എല്ലാവക്തികളും യോ 
ശിയാവിനോടൊലപ്പമുണ്ടായിരുന്നു. യോശീയാ 
വ്‌ കരാറിന്‍െറപുസ്തകം മുഴുവ൯അവരെ വാ 
യിച്ചുകേള്‍പ്പിച്ചു. യഹോവയുടെ ആലയത്തി 
ല്‍നിന്നും കണ്ടെത്തിയതായിരുന്നു ആ പുസ്ത 
കം.31അനന്തരം രാജാവ്‌ തന്‍െറസ്ഥാനത്ത്‌ എ 
ഴുന്നേറ്റു നിന്നു. അയാശ്യഹോവയുമായി ഒരു 
കരാറുണ്ടാക്കി. യഹോവയെ അനുസരിക്കാമെ 
ന്നും അവന്‍െറകല്പനകളും നിയമങ്ങളും ചട്ടങ്ങ 
ളും അനുസരിക്കാമെന്നും അയാള്‍ സമ്മതിച്ചു. 
തന്‍െറ പൂര്‍ണ്ണമനസ്സോടെയും ആത്മാവോടെ 
യുമാണയാളതു സമ്മതിച്ചത്‌. ഈ പുസ്തക 
ത്തില്‍ എഴുതിയിരിക്കുന്ന കരാറിന്‍െറ വാക്കുക 
ഒനുസരിക്കാമെന്ന്‌ അയാള്‍ കരാര്‍ ചെയ്തു. 
32അനന്തരം യോശീയാവ്‌ യെരൂശലേമിലും 
ബെന്യാമീനിലുള്ള എല്ലാവരെക്കൊണ്ടും കരാര്‍ 
സ്വീകരിക്കാമെന്ന്‌ വാഗ്ദാനംചെയ്യിച്ചു. യെരു 
ശലേംകാര്‍ തങ്ങളുടെ പൂര്‍വ്വികരുടെ ദൈവമാ 
യ യഹോവയുടെകരാര്‍ അനുസരിക്കാമെന്ന്‌ 
സമ്മതിച്ചു.33യിസ്രായേല്‍ ജനതയ്ക്കു വൃത്യ 
സ്ത രാജ്യങ്ങളില്‍നിന്നുള്ള ധാരാളം വിഗ്രഹങ്ങ 
ളുണ്ടായിരുന്നു. എന്നാല്‍ ആ ഭയാനകമായ വി 
ഗ്രഹങ്ങളെല്ലാം യോശീയാവ്‌ നശിപ്പിച്ചു. മുഴു 
വന്‍ യിസ്രായേലുകാരെയും യോശീയാവ്‌ ത 
ങ്ങളുടെദൈവമാകുന്ന യഹോവയുടെ ദാസ 
രാക്കി. യോശീയാവ്‌ ജീവിച്ചിരുന്നത്രയും കാലം 
ജനങ്ങള്‍, തങ്ങളുടെ പൂര്‍വ്വികരുടെ ദൈവമായ 
യഹോവയെ സേവിച്ചു. 

















യോശീയാവ്‌ പെസഹ ആഘോഷിക്കുന്നു 

മു യോശീയാരാജാവ്‌ യെരുശലേമില്‍ 

യഹോവയ്ക്കുള്ള പെസഹ ആഘോഷി 
ച്ചു. ഒന്നാം മാസത്തിലെ പതിനാലാംദിവസം 
പെസഹാക്കുഞ്ഞാടിനെ വധിച്ചു. യോശീ 
യാവ്‌ ഓരോ ചുമതലകള്‍ക്കായി പുരോഹി 
തന്മാരെ തെരഞ്ഞെടുത്തു. യഹോവയുടെ ആല 
യത്തില്‍ അവര്‍ ശുശ്രൂഷ നടത്തവേ അയാള്‍ 
പുരോഹിതന്മാരെ ശുശ്രൂഷ തുടരാന്‍ പ്രോത്സാ 
ഹിപ്പിച്ചു. യിസ്രായേല്‍ജനതയെ പഠിപ്പിച്ച 
വരും യഹോവയുടെ ശുശ്രൂഷയ്ക്കു വിശുദ്ധ 
രായവരുമായ ലേവ്ൃരുമായി യോശീയാവ്‌ 
സംസാരിച്ചു. അയാള്‍ ആ ലേവ്യരോടു പറ 
ഞ്ഞു, “വിശുദ്ധപെട്ടകം ശലോമോന്‍ നിര്‍മ്മിച്ച 
ആലയത്തില്‍ വയ്ക്കുക. ദാവീദിന്‍റെ പുത്രനാ 
യിരുന്നു ശലോമോന്‍. ദാവീദ്‌ യിസ്രായേലി 
നന്‍െറരാജാവും. നിങ്ങള്‍ വിശുദ്ധപെട്ടകം ഓരോ 
സ്ഥലങ്ങളിലേക്കും ചുമലിലേന്തേണ്ടതില്ല. 
ഇനി നിങ്ങളുടെ ദൈവമാകുന്ന യഹോവയെ 
സേവിക്കുക. ദൈവത്തിന്‍റെ ജനതയായ 
യിസ്രായേലുകാരെ സേവിക്കുക. 4നിങ്ങളുടെ 
ഗോത്രമുറയ്ക്കു ആലയത്തിലെ ശുശ്രൂഷയ്ക്കു 
തയ്യാറാവുക. ദാവീദുരാജാവും അദ്ദേഹ 
ത്തിന്‍റെ പുത്രനായ ശലോമോന്‍ രാജാവും 
നിങ്ങളെഏല്ലിച്ച ജോലികള്‍ ചെയ്യുക. $വി 
ശുദ്ധസ്ഥലത്ത്‌ ഒരു സംഘം ലേവ്യരോടൊചല്പം 
നില്‍ക്കുക. ഓരോ ഗോത്രക്കാരോടുമൊപ്പം അവ 
രെസഹായിക്കാ൯ പാകത്തിനുനില്‍ക്കുക. പെ 
സഹാക്കുഞ്ഞാടുകളെകൊല്ലുക.യഹോവയ്ക്കു 
നിങ്ങള്‍ സ്വയംശുദ്ധീകരിക്കുക. കുഞ്ഞാടുക 
ളെനിങ്ങളുടെ സഹോദരന്മാരായ യിസ്ധ്രായേ 
ലുകാര്‍ക്കുവേണ്ടി തയ്യാറാക്കുക. യഹോവ നി 
ങ്ങളോടു കല്ലിച്ചതെല്ലാംചെയ്ുക. മോശെയി 




















കല്പനകള്‍.” 

'പെസഹാബലികള്‍ക്കായി യോശീയാവ്‌ 
യിസ്രായേലുകാര്‍ക്കു മുപ്പതിനായിരം ചെമ്മരി 
യാടുകളെയും കോലാടുകളെയും നല്‍കി. അ 
യാള്‍മുവായിരം കന്നുകാലികളെയും അവര്‍ക്കു 
നല്‍കി. യോശീയാരാജാവിനന്‍െറ സ്വന്തം മൃഗ 
ങ്ങളില്‍നിന്നായിരുന്നു ഈ മൃഗങ്ങളെ കൊണ്ടു 
വന്നത്‌. &യോശീയാവിനന്‍െറ ഉദ്യോഗസ്ഥന്മാരും 
മൃഗങ്ങളെയും മറ്റു സാധനങ്ങളും ജനങ്ങള്‍ക്കും 
പുരോഹിതര്‍ക്കും ലേവ്യര്‍ക്കും പെസഹയ്ക്കു 
വേണ്ടി നല്‍കുകയുണ്ടായി. ആലയത്തിന്‍െറ 
ചുമതലക്കാരായ ഉദ്യോഗസ്ഥന്മാര്‍ ഉന്നതപു 
രോഹിതനായ ഹില്‍ക്കിയാവും സെഖര്യാവും 
യെഹീയേലുമായിരുന്നു. അവര്‍ പുരോഹിതര്‍ 
ക്ക്‌ രണ്ടായിരത്തിയറുന്നൂറ്‌ കുഞ്ഞാടുകളെയും 
കോലാടുകളെയും മുന്നുറുകാളകളെയും പെ 
സഹബലികള്‍ക്കായി നല്‍കി. 9കോനന്യാവ്‌ 
തന്‍്റെസഹോദരന്മാരായ ശെമയ്യാവ്‌, നെഥന 
യേല്‍എന്നിവരോടും ഹസബ്യാവ്‌, യെഹീയേ 
ല്‍, യോസാബാദ്‌ എന്നിവരോടുംചേര്‍ന്ന്‌ അ 
യ്യായിരം ചെമ്മരിയാടുകളെയും കോലാടുക 
ളെയും അഞ്ഞൂറുകാളകളെയും പെസഹാബ 
ലികള്‍ക്കായി ലേവ്യര്‍ക്കുനല്‍കി. അവര്‍ ലേവ്യ 
രുടെ നേതാക്കളായിരുന്നു. 

10പെസഹാശുശ്രൂഷയ്ക്കുള്ള ഒരുക്കങ്ങള്‍ പൂര്‍ 
ത്തിയായപ്പോള്‍ പുരോഹിതന്മാരും ലേവ്യരും 
തങ്ങളുടെ സ്ഥാനങ്ങളിലേക്കുപോയി. അതാ 
യിരുന്നു രാജാവിന്‍െറകല്ലന. 1പെസഹാക്കു 
ഞ്ഞാടുകള്‍ കൊല്ലപ്പെട്ടു. അനന്തരം ലേവ്യര്‍ 
മൃഗങ്ങളുടെ തോലുരിഞ്ഞ്‌ രക്തം പുരോഹിതര്‍ 
ക്ടൂനല്‍കി. പുരോഹിതര്‍രക്തം യാഗപീഠത്തില്‍ 
തളിച്ചു. 12അനന്തരം അവര്‍ വിവിധ ഗോത്രങ്ങ 
ള്‍ക്ക്‌ ഹോമയാഗങ്ങള്‍ക്കായി മൃഗങ്ങളെ നല്‍കി. 
മോശെയുടെ നിയമനുസരിച്ചു ഹോമയാഗം 
നടത്തുന്നതിനായിരുന്നു അത്‌. 3കല്ലനയനുസ 
രിച്ചുതന്നെ ലേവ്യര്‍ പെസഹാബലികളെ അ 
ഗ്നിയില്‍ പൊരിച്ചെടുത്തു. വിശുദ്ധവഴിപാടു 
കള്‍ അവര്‍കലങ്ങളിലും കുട്ടകങ്ങളിലും ചട്ടിക 
ളിലും വേവിക്കുകയും ചെയ്തു. എന്നിട്ടവര്‍ 
വേഗത്തില്‍ ആ മാംസം ജനങ്ങള്‍ക്കു നല്‍കി. 
14ഇതിനുശേഷം ലേവ്യര്‍ തങ്ങള്‍ക്കും അഹരോ 
ന്‍െറപി൯ഗാമികളായ പുരോഹിതര്‍ക്കുംവേണ്ട 
മാംസമെടുത്തു. ആ പുരോഹിതന്മാര്‍ ഇരുട്ടും 
വരെതിരക്കുപിടിച്ച പണിയിലായിരുന്നു. ഹോ 
മയാഗ വസ്തുക്കളും ബലികളുടെ കൊഴുപ്പും 
ഹോമിക്കുന്നതിന്‌ അവര്‍ കഠിനമായി പണി 
ചെയ്തു. 4ആസാഫിനന്‍െറ കുടുംബക്കാരായ 
ലേവ്യഗായകര്‍ ദാവീദൂരാജാവ്‌ അവര്‍ക്കായി 
കല്പിച്ചിരുന്നസ്ഥലത്ത്‌ നിന്നു. അവര്‍ ഇവരൊ 
ക്കെയായിരുന്നു; ആസാഫ്‌, ഹേമാന്‍, രാജാവി 
ന്‍െറപ്രവാചകനായ യെദൂഥൂന്‍. തങ്ങളുടെ സ 
ഹോദരരായലേവ്യര്‍ അവര്‍ക്കായി പെസഹ 
യ്ക്കുള്ളതെല്ലാം ഒരുക്കിയിരുന്നതിനാല്‍ ഓരോ 
കവാടത്തിലെയും ദ്വാരപാലകര്‍ക്ക്‌ തങ്ങളുടെ 
സ്ഥലത്തുനിന്നും മാറേണ്ടി വന്നില്ല. 

16അങ്ങനെ ആ ദിവസംതന്നെ യോശീയാ 
രാജാവു കല്ലിച്ചതനുസരിച്ച്‌ യഹോവയുടെ 
ആരാധനയ്ക്കുള്ളതെല്ലാം തയ്യാറായി. പെസഹ 
ആഘോഷിക്കപ്പെടുകയും യഹോവയുടെ യാ 
ഗപീഠത്തില്‍ ഹോമയാഗങ്ങള്‍ അര്‍പ്പിക്കഒ 
ടുകയുംചെയ്തു. 17അവിടെയുണ്ടായിരുന്ന യി 
സ്രായേലുകാര്‍ പെസഹയും പുളിപ്പില്ലാത്ത 
അപ്പത്തിന്‍റെ പെരുനാളും ഏഴുദിവസത്തേക്കു 








2 ദിനവൃത്താന്തം 35:18-36:10 


ആഘോഷിച്ചു. &്രവാചകനായ ശമുവേലി 
നന്‍െറകാലം മുതലിങ്ങോട്ട്‌ ഇങ്ങനെയൊരു പെ 
സഹ ആഘോഷം ഉണ്ടായിട്ടില്ല! ഒരിക്കലും ഒരു 
യിസ്രായേല്‍രാജാവും ഇങ്ങനെയൊരു പെസ 
ഹ ആഘോഷിച്ചിട്ടില്ല.. യോശീയാരാജാവും പു 
രോഹിതന്മാരും ലേവ്ൃയരും അവിടെയുണ്ടായിരു 
ന്ന യെഹുദക്കാരും യിസ്രായേലുകാരും എല്ലാ 
യെരൂശലേം നിവാസികളും ഒരു പ്രത്യേക വിധ 
ത്തിലാണ്‌ പെസഹആഘോഷിച്ചത്‌. 1യോശീ 
യാവിനന്‍െറ പതിനെട്ടാം ഭരണ വര്‍ഷത്തിലായി 
രുന്നു പെസഹ ആ നിലയില്‍ ആഘോഷിച്ചത്‌. 











യോശീയാവിന്‍െറ മരണം 
20ആ നല്ലകാര്യങ്ങളെല്ലാം യോശീയാവ ആല 


478 


ളെങ്ങനെ അനുസരിച്ചുവെന്നതും ആ ഗ്രന്ഥ 
ത്തില്‍ പറയുന്നു. 


യെഹോവാഹാസ്‌ യെഹൂ ദയിലെ രാജാവ്‌ 
306 യെരൂശലേമിലെ പൂതിയ രാജാവായി 
ജനങ്ങള്‍ യോശീയാവിന്‍െറപൂത്രനായ 
യെഹോവാഹാസിനെ തെരഞ്ഞെടുത്തു. 2യെ 
ഹൂദയിലെരാജാവാകുമ്പോള്‍ യെഹോവാഹാ 
സിന്‌ ഇരുപത്തിമൂന്നുവയസ്സായിരുന്നു. മൂന്നു 
മാസത്തേക്കു അയാള്‍ യെരുശലേമില്‍ രാജാവാ 
യിരുന്നു. 3പിന്നീട്‌ ഈജിപ്തിലെ നെഖോ 
രാജാവ്‌ യെഹോവാഹാസിനെ ഒരു തടവു 
കാരനാക്കി. നെഖോ യെഹൂദയിലെ ജനങ്ങ 
ള്‍ക്ക്‌ നൂറു താലന്തു വെള്ളിയും ഒരു താലന്തു 
സ്വര്‍ണ്ണവും കരം ചുമത്തി. 4നെഖോയെ ഹൂദ 








യത്തിനുവേണ്ടിചെയ്തു. പിന്നീട്‌ ഈജിപ്തി 
ലെരാജാവായ നെഖോ, യൂഫ്രട്ടീസുനദീതീര 
ത്തുള്ള കക്കെമീള്‍ ആക്രമിക്കാന്‍ പടനീക്കം നട 
ത്തി. നെഖോയ്ക്കെതിരെ യുദ്ധത്തിന്‌ യോശീ 
യാരാജാവുപുറപ്പെട്ടു. എന്നാല്‍ യോശീയാ 
വിന്‌ നെഖോദൂതന്മാരെ അയച്ചു. അവര്‍ പറ 
ഞ്ഞു, “യോശീയാരാജാവേ, ഈയുദ്ധം അങ്ങയു 
ടെ പ്രശ്നമല്ല. ഞാന്‍ അങ്ങയ്ക്കെതിരെ യുദ്ധ 
ത്തിനു വന്നതല്ല. എന്‍െറ ശത്രുക്കളോടു യുദ്ധം 
ചെയ്യാനാണ്‌ ഞാന്‍ വന്നത്‌. വേഗം പുറപ്പെടാ 
ന്‍ ദൈവം എന്നോടാവശ്യപ്പെട്ടു. ദൈവം എ 
ന്‍െറ പക്ഷത്താണ്‌. അതിനാല്‍ എന്നെ കുഴ 
ത്തിലാക്കരുത്‌. അങ്ങ്‌ എനിക്കെതിരെ യുദ്ധത്ത്‌ 
നുവന്നാല്‍ ദൈവംഅങ്ങയെ നശിപ്പിക്കും!” 22എ 
ന്നാല്‍ യോശീയാവ്‌ ഒഴിവായില്ല. നെഖോയോ 
ടു യുദ്ധംചെയ്യാന്‍ അയാള്‍ തീരുമാനിച്ചു. അ 
തിനാല്‍ അയാള്‍തനന്‍െറ വേഷംമാറിയുദ്ധം ചെ 








യിലെയും യെരുശലേമിലെയും പുതിയ രാജാ 
വായി യെഹോവാ ഹാസിന്‍െറെ സഹോദ 
രനായ എല്യാക്കീമിനെ തെരഞ്ഞെടുത്തു. 
പിന്നീട്‌ നെഖോ, എല്യാക്കീമിന്‌ യെഹോയാ 
ക്കീം എന്നു പുതിയൊരു പേരുനല്‍കി. എന്നാല്‍ 
യെഹോവാഹാസിനെ നെഖോ ഈജിപ്തിലേ 
ക്കു കൊണ്ടുപോയി. 


യെഹോയാക്കീം യെഹൂദയിലെ രാജാവ്‌ 

ട്യെഹുദയിലെ പുതിയ രാജാവാകുമ്പോള്‍ 
യെഹോയാക്കീമിന്‌ ഇരുപത്തഞ്ചു വയസ്സായി 
രുന്നു. അയാള്‍ യെരൂശലേമില്‍ പതിനൊന്നു 
വര്‍ഷംരാജാവായിരുന്നു. യഹോവയുടെ ആവ 
ശൃപ്രകാരമുള്ള കാര്യങ്ങളല്ല യെഹോയാക്കീം 
ചെയ്തത്‌. അയാള്‍ തന്‍െറ ദൈവമാകുന്ന യ 
ഹോവയ്ക്കെതിരെ പാപം ചെയ്തു. 

ബാബിലോണിലെ നെബുഖദ്നേസര്‍രാ 
ജാവ്‌ യെഹുദാആക്രമിച്ചു. അയാള്‍ യെഹോ 








യ്വാന്‍പുറപ്പെട്ടു. ദൈവത്തിന്‍െറ കല്പനയെ്റ 
റ്റി നെഖോ പറഞ്ഞതു കേള്‍ക്കാന്‍ യോശീയാവ്‌ 
വിസമ്മതിച്ചു. മെഗിദ്ദോസമതലത്തില്‍ യൂദ്ധം 
ചെയ്യുന്നതിന്‌ യോശീയാവ്‌ പുറപ്പെട്ടു. 24അന 
ന്തരം യോശീയാരാജാവിനന്‍െറ ശരീരത്തില്‍ യൂ 
ദ്ധരംഗത്തു വച്ച്‌ ഒരമ്പു തറച്ചു. അയാള്‍ തന്‍െറ 
ദാസന്മാരോടു പറഞ്ഞു, “എന്നെ എടുത്തു കൊ 
ണ്ടുപോകൂ. എനിക്കു വല്ലാതെ മുറിവേറ്റിരി 
ക്കുന്നു!” 

24അതിനാല്‍ ദാസന്മാര്‍ യോശീയാവിനെ അ 
യാളുടെതേരില്‍ നിന്നെടുത്ത്‌ മറ്റൊരുതേരിലി 
രുത്തി. യുദ്ധരംഗത്തേക്കു അയാള്‍ കൊണ്ടുവന്ന 
തായിരുന്നു ആ തേര്‍. പിന്നീട്‌ അവര്‍ യോശീ 
യാവിനെ യെരൂശലേമിലേക്കു കൊണ്ടുപോയി. 
യെരുശലേമില്‍വച്ച്‌ യോശീയാവ്‌ മരണമട 
ഞ്ഞു. തന്‍നെറപൂര്‍വ്വികര്‍ സംസ്കരിക്കപ്പെട്ട ക 
പ്റയില്‍ യോശീയാവും സംസ്കരിക്കപ്പെട്ടുു. 
യോശീയാവിനന്‍െറ മരണത്തില്‍ യെഹൂദയിലേ 
യും യെരൂശലേമിലേയും സകലമനുഷ്യരും വ 
ല്ലാതെവ്യസനിച്ചു. 25യിരെമ്യാവ്‌ ഏതാനും മര 
ണഗീതങ്ങളെഴുതി യോശീയാവിനുവേണ്ടി പാ 











യാക്കീമിനെ ഒരുതടവുകാരനാക്കി ഓട്ടു ചങ്ങല 
യ്ക്കിട്ടു. അനന്തരം നെബൂഖദ്നേസര്‍ യെഹോ 
യാക്കീമിനെ ബാബിലോണിലേക്കു കൊണ്ടു 
പോയി.?യഹോവയുടെ ആലയത്തിലെ ഏതാ 
നുംസാധനങ്ങളും നെബുഖദ്നേസര്‍ കൊണ്ടു 
പോയി. അയാള്‍ അവ ബാബിലോണിലേക്കു 
കൊണ്ടുപോയി തന്‍െറ വസതിയില്‍ സൂക്ഷി 
ച്ചു. യെഹോയാക്കീമിന്‍െറ മറ്റുപ്രവൃത്തികളും 
അയാളുടെ ഭയങ്കരപാപങ്ങളും അയാള്‍ കുറ്റ 
ക്കാരനായപ്രവൃത്തികളും “യിസ്രായേലിലെയും 
യെഹൂദയിലെയും രാജാക്കന്മാരുടെചരിത്രം” എ 
ന്ന ഗ്രന്ഥത്തിലുണ്ട്‌. യെഹോയാക്കീമിന്‍െറ പു 
ത്രനായ യെഹോയാഖീന്‍്‌ അയാളുടെ സ്ഥാന 
ത്ത്‌ പുതിയരാജാവായി. 


യെഹോയാഖീന്‍ യെഹൂദയിലെ രാജാവ്‌ 

യെഹൂദയിലെ രാജാവാകുമ്പോള്‍ യെഹോ 
യാഖീന്‍ പതിനെട്ടു വയസ്സായിരുന്നു. മൂന്നു 
മാസവും പത്തുദിവസവും അയാള്‍ യെരൂശ 
ലേമില്‍ രാജാവായിരുന്നു. യഹോവആവശ്യ 











ടി.ഇന്നും സ്ത്രീപുരുഷന്മാര്‍ ആ ഗാനങ്ങള്‍ പാ 
ടാറുണ്ട്‌. യോശീയാവിന ഒരു ദുഃഖഗാനം പാടു 
കയെന്നത്‌ യിസ്രായേലുകാര്‍ക്കു എന്തൊക്കെ 
യോ ആണ്‌. “വിലാപഗീതങ്ങള്‍' എന്ന പുസ്ത 
കത്തില്‍ ആ ഗാനങ്ങളുണ്ട്‌. 
26-27രാജാവായിരുന്നപ്പോള്‍ യോശീയാവ്‌ ആ 
ദൃന്തംചെയ്ത എല്ലാ കാര്യങ്ങളും “യിസ്രായേ 
ലിലെയും യെഹുദയിലെയും രാജാക്കന്മാരുടെ 
ചരിത്രം” എന്നപുസ്തകത്തിലുണ്ട. അയാള്‍ യ 
ഹോവയോടു പുലര്‍ത്തിയിരുന്ന വിശ്വാസ 
ത്തെപ്പറ്റിയും യഹോവയുടെ നിയമം അയാ 


പ്പെട്ട കാര്യങ്ങളല്ല അയാള്‍ ചെയ്തത്‌. യെഹോ 
യാഖീന്‍ യഹോവയ്ക്കെതിരെ പാപം ചെയ്‌ 
തു. വസന്തകാലത്ത്‌ നെബൂഖദ്നേസര്‍ രാജാ 
വ്‌ യെഹോയാഖീനെ പിടിക്കാന്‍ തന്‍െറ ഭൃത്യ 
ന്മാരെ അയച്ചു. അവര്‍ യെഹോയാഖീനെയും 
യഹോവയുടെ ആലയത്തില്‍ നിന്നും വിലപി 
ടിപ്പുള്ള ഏതാനുംസാധനങ്ങളും കൊണ്ടുവന്നു. 
നെബൂഖദ്നേസര്‍, യെഹോയാഖീറന്‍ററ ബ 
ന്ധുവായ സിദെക്കീയാവിനെ യെഹൂദയുടെ 
യും യെരൂശലേമിന്‍െറയും പുതിയ രാജാവായി 
തെരഞ്ഞെടുത്തു. 





479 


സിദെക്കീയാവ്‌ യെഹൂദയിലെ രാജാവ്‌ 

യെഹൂദയിലെ രാജാവുകൂമ്പോള്‍ സിദെ 
ക്കീയാവിന്‌ ഇരുപത്തൊന്നു വയസ്സായിരുന്നു. 
അയാള്‍ യെരൂശലേമില്‍ പതിനൊന്നുവര്‍ഷം 
രാജാവായിരുന്നു.12യഹോവ അയാളോടാവശ്യ 
പ്പെട്ടതൊന്നും സിദെക്കീയാവ്‌ ചെയ്തില്ല. സി 
ദെക്കീയാവ്‌ യഹോവയ്ക്കെതിരെ പാപം ചെ 
യ്തു. പ്രവാചകനായ യിരെമ്യാവ്‌ യഹോവ 
യുടെ സന്ദേശങ്ങള്‍ പറഞ്ഞു. പക്ഷേ സിദെ 
ക്കീയാവ്‌ സ്വയംതാഴ്ത്തുകയോ യഹോവയുടെ 
സന്ദേശങ്ങള്‍ അനുസരിക്കുകയോ ചെയ്തില്ല. 





യെരൂശലേം നശിപ്പിക്കപ്പെടുന്നു 

13സിദെക്കീയാവ്‌, നെബൂഖദ്നേസര്‍ രാജാ 
വിനെതിരെതിരിഞ്ഞു. മുമ്പൊരിക്കല്‍ നെബൂ 
ഖദ്നേസര്‍ സിദെക്കീയാവിനെക്കൊണ്ട്‌ തന്‍െറ 
വിശ്വസ്തനായിരിക്കാമെന്നു സത്യം ചെയ്യിച്ചു. 
സിദെക്കീയാവ്‌ ദൈവനാമത്തിലാണ്‌ നെബൂഖ 
ദ്നേസരിന്‍െറ വിശ്വസ്തനായിരിക്കാമെന്ന്‌ സ 
ത്യംചെയ്തത്‌. എന്നാല്‍ കഠിനമനസ്കനായ 
സിദെക്കീയാവ്‌ തന്‍െറ മനസ്സുമാറ്റി. യിസ്രായേ 
ലിന്‍െറെദൈവമാകുന്ന യഹോവയെ അനുസരി 
ക്കാന്‍ അയാള്‍ കൂട്ടാക്കിയില്ല. 14കൂടാതെ എല്ലാ 
പുരോഹിതമുഖ്യന്മാരും യെഹൂദയിലെ ജനനേ 
താക്കളും വിജാതീയരുടേതിനെക്കാള്‍ മോശമാ 
യപാപങ്ങള്‍ ചെയ്തു. ആ നേതാക്കള്‍ യഹോ 
വയുടെആലയം അശുദ്ധമാക്കി. യെരുശലേമി 
ലെ ആലയം യഹോവ വിശുദ്ധമാക്കിയിരുന്നു. 
15അവരുടെ പൂര്‍വ്വികരുടെ ദൈവമാകുന്ന യ 
ഹോവ തനന്‍െറജനതയെ താക്കീതുചെയ്യാ൯ വീ 
ണ്ടുംവീണ്ടും പ്രവാചകരെഅയച്ചു. അവരോടും 
തന്‍്റെആലയത്തോടും സഹതാപം തോന്നിയാ 
ണ്‌ യഹോവ അങ്ങനെ ചെയ്തത്‌. അവരെയോ 
തന്‍റ ആലയത്തെയോ തകര്‍ക്കാന്‍ യഹോവ 
ആഗ്രഹിച്ചില്ല. 1പക്ഷേ, ദൈവത്തിന്‍െറ ജനത 
ദൈവത്തിന്‍െറ പ്രവാചകരെ പരിഹസിച്ചു. 
ദൈവത്തിന്‍െറ സന്ദേശങ്ങളെ അവര്‍ വെറു 
ത്തു.ഒടുവില്‍ ദൈവത്തിനു ക്ഷമ നശിച്ചു. ദൈ 
വത്തിന്‌ തന്‍െറ ജനതയോടു കൊടിയ കോപ 
മുണ്ടായി. എന്തുചെയ്താലും അതു തടയാനാ 
കുമായിരുന്നില്ല. 

17അതിനാല്‍ യെഹുദയെയും യെരൂശലേമി 
നെയും ആക്രമിക്കുന്നതിന്‌ ദൈവം ബാബിലോ 
ണിലെ രാജാവിനെ വരുത്തി. ബാബിലോണി 
ലെരാജാവ്‌ ചെറുപ്പക്കാരെ ആലയത്തിലായിരു 
ന്നപ്പോള്‍ പോലും വധിച്ചു. യെഹൂദയിലെയും 
യെരുശലേമിലെയും ജനതയോടു അവന്‍ ഒട്ടും 
കരുണ തോന്നിയില്ല. ചെറുപ്പക്കാരെയും വൃദ്ധ 
































2 ദിനവൃത്താന്തം 36:11-23 


രെയും ബാബിലോണ്‍റരാജാവ്‌ വധിച്ചു. സ്ത്രീ 
കളെയും പുരുഷന്മാരെയും അയാള്‍ കൊന്നു. 
രോഗികളെയും ആരോഗ്യവാന്മാരെയും അയാ 
ള്‍കൊന്നു. യെഹൂദയിലെയും യെരൂശലേമി 
ലെയും ജനങ്ങളെ ശിക്ഷിക്കാന്‍ ദൈവം നെബൂ 
ഖദ്നേസരെ അനുവദിച്ചു. ദൈവത്തിന്‍റെ 
ആലയത്തിലെ എല്ലാ സാധനങ്ങളും നെബൂഖ 
ദ്നേസര്‍ ബാബിലോണിലേക്കു കൊണ്ടുപോ 
യി.ആലയത്തില്‍നിന്നും കൊട്ടാരത്തില്‍നിന്നും 
രാജാവിന്‍െറ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തുനി 
ന്നും എല്ലാ അമുല്യവസ്തുക്കളും അയാള്‍ കൊ 
ണ്ടുപോയി. 1നെബൂഖദ്നേസരും അയാളുടെ 
സൈന്യവും ആലയം കത്തിച്ചു. യെരുശലേമി 
ന്‍െറഭിത്തി അവര്‍ തകര്‍ക്കുകയും രാജാവിന്‍െറ 
യും അദ്ദേഹത്തിന്‍െറ ഉദ്യോഗസ്ഥന്മാരുടെയും 
വീടുകള്‍ കത്തിക്കുകയും ചെയ്തു. യെരുശലേ 
മിലുള്ള എല്ലാ അമൂല്യവസ്തുക്കളും അവര്‍ 
നശിപ്പിക്കുകയോ കടത്തിക്കൊണ്ടു പോവുക 
യോചെയ്തു. 20ഇനിയും ജീവിച്ചിരിക്കുന്നവരെ 
നെബുഖദ്നേസര്‍ ബാബിലോണിലേക്കു പിടി 
ച്ചുകൊണ്ടുപോയി അടിമപ്പണിക്കാരാക്കി.പാര്‍ 
സിരാജാവ്‌ ബാബിലോണിനെ തോല്ലിക്കും വ 
രെ അവര്‍ അവിടെ അടിമകളായിരുന്നു. 21അങ്ങ 
നെ യിരെമ്യാപ്രവാചകനിലൂടെ യഹോവ യി 
സ്രായേല്‍ജനതയോടു പറഞ്ഞ കാര്യങ്ങള്‍ സ 
തൃത്തില്‍ സംഭവിച്ചു. യഹോവ യിരെമ്യാവി 
ലൂടെപറഞ്ഞത്‌ ഇങ്ങനെയാണ്‌: “ഈ സ്ഥലം എ 
ഴൂപതു വര്‍ഷത്തേക്കു ഒരു തരിശുഭൂമിയായിത്തീ 
രും. ജനങ്ങള്‍ പരിപാലിക്കാത്ത ദേശത്തിന്‍റെ 
ശബ്ബത്തു വിശ്രമത്തിനു പ്രായശ്ചിത്തമായി.” 

2കോരെള്‍ പാര്‍സിരാജാവായതിനന്‍െറഒന്നാം 
വര്‍ഷം, യഹോവ കോരെശിലൂടെ ഒരു പ്രത്യേ 
ക പ്രഖ്യാപനം നടത്തി. യിരെമ്യാപ്രവാചക 
നിലൂടെ യഹോവനടത്തിയവാഗ്ദാനങ്ങള്‍ നി 
റവേറുന്നതിനായിരുന്നു അയാള്‍ അങ്ങനെ ചെ 
യ്തത്‌. കോരെശ്‌ തന്‍െറ രാജ്യമെമ്പാടും ദൂത 
ന്മാരെ അയച്ചു. അവര്‍ ഈ സന്ദേശം വഹി 
ചിരുന്നു: 

23“പാര്‍സിരാജാവായ കോരെശു പറയു 
ന്നു സ്വര്‍ഗ്ഗത്തിന്‍റെ ദൈവമാകുന്ന യഹോ 
വഎന്നെ മുഴുവ൯ഭൂമിയുടെയും രാജാവാക്കി 
യിരിക്കുന്നു. അവനുവേണ്ടി യെരൂശലേമില്‍ 
ഒരു ആലയം പണിയാന്‍ അവനെന്നെ ചുമത 
ലപ്പെടുത്തിയിരിക്കുന്നു. ഇനി നിങ്ങള്‍ക്കി 
ടയിലുള്ള ദൈവത്തിന്‍െറ ജനതയ്ക്കു സ്വത 
ന്രമായി യെരൂശലേമിലേക്കു പോകാം. നി 
ങ്ങളുടെ ദൈവമാകുന്ന യഹോവ നിങ്ങളോ 
ടൊപ്പമായിരിക്കട്ടെ. 




















480 


എസ്രാ 


തിരിച്ചുപോകാന്‍ തടവുകാരെ 
കോരെശ്‌ സഹായിക്കുന്നു 

കോരെശ്‌ പാര്‍സിരാജാവായതിനന്‍െറ ഒന്നാം 

വര്‍ഷം ഒരു വിളംബരം നടത്താന്‍ യഹോവ 
കോരെശിന്‌ പ്രചോദനം നല്‍കി. കോരെശ്‌ 
ആ വിളംബരം എഴുതി തന്‍െറ രാജ്യത്ത്‌ എല്ലാ 
യിടത്തും വായിപ്പിച്ചു. യിരെമ്യാവിലൂടെ 
യഹോവ അയച്ച സന്ദേശം യാഥാര്‍ത്ഥ്യമാകു 
ന്നതിനായിരുന്നു അത്‌. പ്രഖ്യാപനം ഇങ്ങനെ 
യായിരുന്നു: 

2“പാര്‍സിരാജാവായ കോരെശ്‌ എഴുതുന്നു: 





സ്വര്‍ഗ്ഗത്തിലെ ദൈവമാകുന്ന യഹോവ 
എല്ലാ രാജ്യങ്ങളും എനിക്കു നല്‍കിയിരിക്കു 
ന്നു. യെഹൂദയിലെ യെരൂശലേമില്‍ അവ 
നൊരു ആലയം പണിയാന്‍ യഹോവ 
എന്നെ തെരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കു 
ന്നു. 3യിസ്രായേലിന്‍െറെ ദൈവമാകുന്നു 
യഹോവ. യെരുശലേമിലുള്ള ദൈവവും 
അവനാകുന്നു. ദൈവത്തിന്‍െറ ജനതയിലാ 
രെങ്കിലും നിങ്ങള്‍ക്കിടയില്‍ വസിക്കുന്നു 
വെങ്കില്‍ അവരെ അനുഗ്രഹിക്കുവാ൯ന്‍ ഞാന്‍ 
ദൈവത്തോടു പ്രാര്‍ത്ഥിക്കുന്നു. യെഹൂദയി 
ലെ യെരൂശലേമിലേക്കു പോകാന്‍ അവരെ 
നിങ്ങള്‍ അനുവദിക്കണം. യഹോവയുടെ 
ആലയം പണിയാന്‍ പോകാന്‍ അവരെ 
നിങ്ങള്‍ അനുവദിക്കണം. യിസ്രായേല്‍ജന 
തയില്‍ മിച്ചമുള്ളവര്‍ എവിടെയൊക്കെയു 
ണ്ടായാലും ആ സ്ഥലനിവാസികള്‍ അവരെ 
സഹായിക്കണം. അവര്‍ക്ക്‌ സ്വര്‍ണ്ണവും 
വെള്ളിയും പശുക്കളും മറ്റു സാധനങ്ങളും 
നല്‍കുക. യെരുശലേമിലുള്ള ദൈവത്തി 
നെറ ആലയത്തിനുവേണ്ടി അവര്‍ക്ക്‌ സമ്മാ 
നങ്ങള്‍ നല്‍കുക.” 




















അതിനാല്‍ യെഹൂദാ, ബെന്യാമീ൯ഗോത്ര 
ങ്ങളിലെ കുടുംബനാഥന്മാര്‍ യെരുശലേമിലേ 
ക്കുപോകാ൯ന്‍ തയ്യാറായി. യഹോവയുടെ 
ആലയം പണിയുന്നതിന്‌ യെരൂശലേമിലേക്കു 
പോകുകയായിരുന്നു അവര്‍. ദൈവം പ്രോത്സാ 
ഹിപ്പിച്ച എല്ലാവരും യെരൂശലേമിലേക്കു 
പോകാന്‍ തയ്യാറായി. അവരുടെ അയല്‍വാ 
സികളെല്ലാം അവര്‍ക്കു വിലപിടിച്ച ധാരാളം 
സാധനങ്ങള്‍ നല്‍കി. അവര്‍ സ്വര്‍ണ്ണം, വെള്ളി, 
പശുക്കള്‍, മറ്റ്‌ അമൂല്യവസ്തുക്കള്‍ എന്നിവയെ 
ല്ലാം അവര്‍ക്കു കൊടുത്തു. അയല്‍വാസികള്‍ 
അവയെല്ലാം സനജന്യമായാണ്‌ അവര്‍ക്കു 
കൊടുത്തത്‌. യഹോവയുടെ ആലയത്തിനന്‍േറ 
തായ സാധനങ്ങള്‍ കോരെശുരാജാവ്‌ മടക്കി 
ക്കൊണ്ടുവന്നു. നെബുഖദ്നേസര്‍ യെരൂശലേ 
മില്‍നിന്നും കൊണ്ടുപോയതായിരുന്നു ആ 
സാധനങ്ങള്‍. നെബൂഖദ്നേസര്‍ തന്‍െറ ആല 
യില്‍ തന്‍െറ വ്യാജദൈവങ്ങളോടൊപ്പം സൂ 
ക്ഷിച്ചിരിക്കുകയായിരുന്നു ആ സാധനങ്ങള്‍. 
“തന്‍െറ പണം സൂക്ഷിക്കുന്നയാളോട്‌ അതെ 














ല്ലാം പുറത്തുകൊണ്ടുവരാ൯ന്‍ പാര്‍സിരാജാ 
വായ കോരെശ്‌ ആവശ്യപ്പെട്ടു. മിത്രെദാത്ത്‌ 
എന്നായിരുന്നു അയാളുടെ പേര്‍. അതിനാല്‍ 
മിത്രെദാത്ത്‌ ആ സാധനങ്ങള്‍ യെഹുദാനേതാ 
വായ ശേശ്ബസ്സറരിനെ ഏല്ലിച്ചു. 

ട്തിത്രദാത്ത്‌ യഹോവയുടെ ആലയത്തില്‍ 
നിന്നും കൊണ്ടുവന്ന സാധനങ്ങള്‍: 








സ്വര്‍ണ്ണപ്പാത്രങ്ങള്‍ 30 
വെള്ളിപ്പാത്രങ്ങള്‍ 1000 
കത്തികളും ചട്ടികളും 29 
10 സ്വര്‍ണ്ണത്തളികകള്‍ 30 
സ്വര്‍ണ്ണത്തളികകള്‍ പോലുള്ള 
വെള്ളിത്തളികകള്‍ 410 


മറ്റു പാത്രങ്ങള്‍ 1000 





11ആകെക്കൂടി സ്വര്‍ണ്ണത്തിലും വെള്ളിയിലും 
ഉണ്ടാക്കിയ 5400 സാധനങ്ങളുണ്ടായിരുന്നു. തട 
വുകാര്‍ ബാബിലോണില്‍നിന്നും യെരുശലേ 
മിലേക്കു പോയപ്പോള്‍ ശേശ്ബസ്സറര്‍ ഈ 
സാധനങ്ങളെല്ലാം കൊണ്ടുവന്നു. 








യെരൂശലേമിലേക്കു മടങ്ങിപ്പോയ 
തടവുകാരുടെ പട്ടിക 

തടങ്കലില്‍നിന്നും മടങ്ങിയെത്തിയ പ്രവി 

ശ്ൃക്കാര്‍ ഇവരാകുന്നു. ഇവരെ മുന്‌ ബാബി 
ലോണിലെ രാജാവായ നെബുഖദ്നേസര്‍ തട 
വുകാരായി ബാബിലോണിലേക്കു കൊണ്ടുവ 
ന്നതായിരുന്നു. ഇവര്‍ യെരൂശലേമിലേക്കും 
യെഹൂദയിലേക്കും മടങ്ങിവന്നു. ഓരോരുത്തരും 
തങ്ങളുടെ സ്വന്തം പട്ടണത്തിലേക്കു തിരിച്ചു 
പോയി. 2സെരൂബ്ബാബേലിനോടൊപ്പും തിരിച്ചു 
പോയവര്‍ ഇവരൊക്കെയാകുന്നു: യേശുവ, 
നെഹെമ്യാവ്‌, സെരായാവ്‌, രെയേലയാവ്‌, 
മൊര്‍ദെഖായി, ബില്‍ശാന്‍, മിസ്പാര്‍, ബിഗ്വാ 
യി, രേഹും, ബാനാ. തിരിച്ചുവന്ന യിസ്ധ്രായേ 
ലുകാരുടെ പേരുകളും സംഖ്യയും ഇനിയും 
ചേര്‍ക്കുന്നു: 

















3 പരോശിനന്‍െറ പിന്‍ഗാമികള്‍ 2172 
4 ശെഫത്യാവിന്‍െറ പിന്‍ഗാമികള്‍ 372 
5 ആരഹിന്‍െറ പിന്‍ഗാമികള്‍ 775 
6 യേശുവയുടെയും യോവാബിന്‍െറയും 

കുടുംബത്തില്‍പ്ചെട്ട പഹത്‌്-മോവാബി 

ന്‍െറ പിന്‍ഗാമികള്‍ 2812 
7 ഏലാമിന്‍െറ പിന്‍ഗാമികള്‍ 1254 
8 സത്ഥൂവിന്‍െറെ പിന്‍ഗാമികള്‍ 945 
9 സക്കായിയുടെ പിന്‍ഗാമികള്‍ 760 
10 ബാനിയുടെ പിന്‍ഗാമികള്‍ 642 
1 ബേബായിയുടെ പിന്‍ഗാമികള്‍ 623 
12 അസ്ഗാദിന്‍െറ പിന്‍ഗാമികള്‍ 1222 
13 അദോനീക്കാമിന്‍െറ പിന്‍ഗാമികള്‍ 666 
14 ബിഗ്വായിയുടെ പിന്‍ഗാമികള്‍ 2056 
15 ആദീന്‍െറ പിന്‍ഗാമികള്‍ 454 


481 


16 യെഹിസ്കീയാവിന്‍െറ 
കുടുംബത്തിലൂടെയുള്ള ആതേരിന്‍റെ 


പിന്‍ഗാമികള്‍ 98 
17 ബോസായിയുടെ പിന്‍ഗാമികള്‍ 323 
18 യോരയുടെ പിന്‍ഗാമികള്‍ 112 
19 ഹാശൂമിനന്‍െറ പിന്‍ഗാമികള്‍ 223 
20 ഗിബ്ബാരിന്‍െറ പിന്‍ഗാമികള്‍ 95 
21 ബേത്തേഹെം 

പട്ടണത്തില്‍നിന്നുള്ളവര്‍ 123 
22 നെതൊഫാത്ത്‌ 

പട്ടണത്തില്‍നിന്നുള്ളവര്‍ 56 
23 അനാഥോത്ത്‌ 

പട്ടണത്തില്‍നിന്നുള്ളവര്‍ 128 
24 അസ്മാവെത്ത്‌ 

പട്ടണത്തില്‍നിന്നുള്ളവര്‍ 42 





25 കിര്യത്ത്‌-യെയാരീം, കെഫീരാ, ബെയെ 
റോത്ത്‌ എന്നീ 


പട്ടണങ്ങളില്‍നിന്നുള്ളവര്‍ 743 
26 രാമാ, ഗേബാ 
പട്ടണങ്ങളില്‍നിന്നുള്ളവര്‍ 621 


27 മിഖ്മാശ്‌ പട്ടണത്തില്‍നിന്നുള്ളവര്‍ 122 
28 ബേഥേല്‍,ഹായി 
പട്ടണത്തില്‍ നിന്നുള്ളവര്‍ 223 
29 നെബോ പട്ടണത്തില്‍നിന്നുള്ളവര്‍ 52 
30 മഗ്ബീശ്‌ പട്ടണത്തില്‍നിന്നുള്ളവര്‍ 156 
31 ഏലാം എന്ന മറ്റേ പട്ടണത്തില്‍ 
നിന്നുള്ളവര്‍ 320 
32 ഹാരീം പട്ടണത്തില്‍നിന്നുള്ളവര്‍ 320 
33 ലോദ്‌, ഹാദീദ്‌, ഓനോ പട്ടണങ്ങളില്‍ 
നിന്നുള്ളവര്‍ 725 
34 യെരീഹോ പട്ടണത്തില്‍നിന്നുള്ളവര്‍ 345 
35 സെനായാ പട്ടണത്തില്‍നിന്നുള്ളവര്‍ 3630 














36പുരോഹിതന്മാര്‍ ഇവരൊക്കെയാകുന്നു: 
യേശുവാ കുടുംബത്തിലൂടെയുള്ള യെദയ്യാ 


വിന്‍െറ പിന്‍ഗാമികള്‍ 973 
37 ഇത്മേരിന്‍െറ പിന്‍ഗാമികള്‍ 1052 
38 പശ്ഹൂരിന്‍െറ പിന്‍ഗാമികള്‍ 1247 
39 ഹാരീമിന്‍െറ പിന്‍ഗാമികള്‍ 1017 


40ലേവി ഗോത്രക്കാര്‍ ഇവരാകുന്നു: 

ഹോദവ്യാവ്‌ കുടുംബത്തില്‍നിന്നുള്ള 
യേശുവാ, കദ്മീയേല്‍ എന്നിവരുടെ 
പിന്‍ഗാമികള്‍ 74 


ഗായകര്‍ ഇവരാകുന്നു: 
ആസാഫിന്‍െറ പിന്‍ഗാമികള്‍ 128 


4ആലയത്തിലെ ദ്വാരപാലകന്മാരുടെ പി൯ഗാ 
മികള്‍ ഇവരാകുന്നു: 


ശല്പൂം, ആതേര്‍, തല്‍മോന്‍, അക്കൂബ്‌, 
ഹതീത, ശോബായി എന്നിവരുടെ 
പിന്‍ഗാമികള്‍ 139. 


43ആലയത്തിലെ വിശേഷവേലക്കാരുടെ പിന്‍ 

ഗാമികൾ ഇവരാകുന്നു: 
44സീഹാ,ഹസൂഫാ, തബ്ദായോത്ത്‌, 
കേരോസ്‌, സീയാഹാ, പാദോന്‍ 
4ലെബാനാ ഹഗാബാ, അക്കൂബ്‌, 

46 ഹാഗാബ്‌, ശല്‍മായി, ഹാനാന്‍, 

47 ഗിദ്ദേല്‍, ഗഹര്‍, രെയായാവ്‌, 

48 രെസീന്‍, നെക്കോദാ, ഗസ്സുാം, 

49 ഉസ്സാ, പാസേഹ, ബേസായി, 

50 അസ്നാ, മെയൂന്യര്‍, നെഫീസ്ധ്യര്‍, 


എസ്രാ 2:16-70 


51 ബക്ക്ബൂക്ക്‌, ഹക്കൂഫാ, ഹര്‍ഹൂര്‍, 
52 ബസ്സൂത്ത്‌ മെഹീദ, ഹര്‍ശാ, 

53 ബര്‍ക്കോസ്‌, സീസെരാ, തേമാഹ്‌, 
54 നെസീഹാ, ഹതീഫാ. 





ട്ശലോമോനന്‍െറ ഭൃത്യന്മാരുടെ പിന്‍ഗാമികള്‍ 
ഇവരാകുന്നു: 
സോതായി, ഹസോഫേരെത്ത്‌, പെരൂദാ, 
56 യാലാ, ദര്‍ക്കോണ്‍, ഗിദ്ദേല്‍, 
57 ശെൈഫത്യാവ്‌, ഹത്തീല്‍, പോക്കേരെത്ത്‌ 
ഹസ്റ്റെബയീം, ആമി. 


58 ആലയത്തിലെ ജോലിക്കാരും ശലോമോ 
നന്‍െറെ ഭൂതൃന്മാരുടെ പിന്‍ഗാമികളും 392. 
59ഏതാനുംപേര്‍ തേല്‍മേലെഹ്‌, തേല്‍-ഹര്‍ശ, 
കെരൂബ്‌, അദ്ദാന്‍, ഇമ്മേര്‍ എന്നീ പട്ടണങ്ങ 
ളില്‍നിന്ന്‌ യെരൂശലേമിലേക്കു വന്നു. പക്ഷെ 
അവര്‍ക്ക്‌ തങ്ങള്‍ യിസ്രായേല്‍കുടുംബക്കാരാ 

ണെന്നു തെളിയിക്കുവാനായില്ല: 








60ദെലായാവ്‌, തൊബീയാവ്‌, നെക്കോദാ 
എന്നിവരുടെ പിന്‍ഗാമികള്‍ 652. 

“പുരോഹിതന്മാരുടെ കുടുംബത്തില്‍നിന്ന്‌: 
ഹബയ്യാവ്‌, ഹക്കോസ്‌ ബര്‍സില്ലായി 
(ഗിലെയാദിലെ ബര്‍സില്ലായിയുടെ മകളെ 
ഒരാള്‍ വിവാഹം ചെയ്താല്‍ അയാളെയും 
ബര്‍സില്ലായിയുടെ പി൯ഗാമിയായിട്ടാണു 
കരുതുക.) എന്നിവരുടെ പിന്‍ഗാമികള്‍. 





ഇവര്‍ തങ്ങളുടെ കുടുംബചരിത്രത്തിനായി 
പരതിയെങ്കിലും കണ്ടെത്താനായില്ല. പുരോ 
ഹിതന്മാരായി സേവനം ചെയ്യാന്‍, തങ്ങളുടെ 
പൂര്‍വികര്‍ പുരോഹിതന്മാരായിരുന്നുവെന്നു 
തെളിയിക്കാന്‍ അവര്‍ക്കു കഴിഞ്ഞില്ല. അതി 
നാല്‍ അവര്‍ക്കു പുരോഹിതന്മാരായി സേവന 
മനുഷ്ഠിക്കാന്‍ കഴിഞ്ഞില്ല. അവരുടെ പേരുകള്‍ 
പുരോഹിതരുടെ പട്ടികയില്‍ ചേര്‍ക്കപ്പെട്ടിരു 
ന്നില്ല. ഇവര്‍ വിശുദ്ധഭക്ഷണമൊന്നും കഴിക്ക 
രൂതെന്ന്‌ രാജ്യാധികാരി ഉത്തരവിട്ടു. എന്തു 
ചെയ്യണമെന്നു ദൈവത്തോടു ചോദിക്കാന്‍ 
ഉനരീമും തുമ്മീമും ഉപയോഗിക്കാൻ കഴിഞ്ഞ 
ഒരു പുരോഹിതനെത്തുന്നതുവരെ അവര്‍ക്ക്‌ ആ 
ഭക്ഷണത്തില്‍ ഒന്നും ഭക്ഷിക്കാന്‍ കഴിഞ്ഞില്ല. 

64-6ടതിരികെ വന്ന സംഘത്തില്‍ എല്ലാം കൂടി 
42,360 പേരുണ്ടായിരുന്നു. അവരുടെ 7,337 ഭൃത്യ 
ന്മാരും ഭൂൃത്ൃകളും ഇതില്‍ പെട്ടിരുന്നില്ല. 200 
ഗായകന്മാരും ഗായികമാരും അവര്‍ക്കൊപ്പം 
ഉണ്ടായിരുന്നു. 6-൦ 736 കുതിരകള്‍, 245 കോവര്‍ 
കഴുതകള്‍, 435 ഒട്ടകങ്ങള്‍, 6,720 കഴുതകള്‍ 
എന്നിവയും അവര്‍ക്കുണ്ടായിരുന്നു. 

ഒആ സംഘം യെരുശലേമില്‍ യഹോവയുടെ 
ആലയത്തിലെത്തി. അപ്പോള്‍ അവരുടെ കുടും 
ബനാഥന്മാര്‍, യഹോവയുടെ ആലയം പണി 
യാനുള്ള തങ്ങളുടെ സമ്മാനങ്ങള്‍ നല്‍കി. 
നശിപ്പിക്കപ്പെട്ട ആലയം നിന്നിരുന്ന അതേ 
സ്ഥലത്തുതന്നെ അവര്‍ക്ക്‌ ആലയം പണിയണ 
മായിരുന്നു. 9അവര്‍ തങ്ങളാലാവുന്നത്ര സാധ 
നങ്ങള്‍ നല്‍കി. ആലയം പണിയാന്‍ അവര്‍ 
നല്‍കിയ സാധനങ്ങള്‍ ഇവയൊക്കെയാണ്‌: 
1,100 പാണ്ട്‌ സ്വര്‍ണ്ണം, 5000 മീനാ വെള്ളി, 
പുരോഹിതരുടെ നൂറു വസ്ത്രങ്ങള്‍. 7അങ്ങനെ 
പുരോഹിതരും ലേവ്യരും മറ്റേതാനും ചിലരും 
യെരൂശലേമിലേക്കും ചുറ്റുമുള്ള സ്ഥലങ്ങളിലേ 
ക്കും നീങ്ങി. ആലയത്തിലെ ഗായകര്‍, ദ്വാര 

















എസ്രാ 3:1-4:3 


പാലകന്മാര്‍, ആലയവേലക്കാര്‍ എന്നിവര്‍ ആ 
സംഘത്തിലുണ്ടായിരുന്നു. മറ്റ്‌ യിസ്രായേലു 
കാര്‍ അവരവരുടെ സ്വന്തം പട്ടണങ്ങളില്‍ താമ 


സിച്ചു. 


യാഗപീഠം പുതുക്കിപ്പണിയുന്നു 

അങ്ങനെ, ഏഴാംമാസത്തില്‍ യിസ്രായേല്‍ 

ജനത തങ്ങളുടെ സ്വന്തം പട്ടണങ്ങളിലേക്കു 
നീങ്ങിയിരുന്നു. അക്കാലത്ത്‌ ജനങ്ങളെല്ലാം 
യെരൂശലേമില്‍ കണ്ടുമുട്ടി. അവര്‍ ഒരൊറ്റജനത 
യായി ഒന്നിച്ചിരുന്നു. 2അനന്തരം യോസാദാക്കി 
ന്‍െറ പുത്രനായ യേശുവയും അയാളോടൊപ്പ 
മുണ്ടായിരുന്ന പുരോഹിതന്മാരും ശെയല്‍ത്തീ 
യേലിന്‍െറെ പുത്രനായ സെരുബ്ബാബേലി 
നോടും അയാളോടൊപ്പമുണ്ടായിരുന്നവരോടും 
ചേര്‍ന്ന്‌ യിസ്രായേലിന്‍റെ ദൈവത്തിന്‍െറ 
യാഗപീഠം പണിതു. തങ്ങള്‍ക്ക്‌ ബലിയര്‍പ്പിക്കു 
ന്നതിനാണ്‌ അവര്‍ യിസ്രായേലിന്‍റെ ദൈവ 
ത്തിന്‌ യാഗപീഠം പണിതത്‌. മോശെയുടെ 
നിയമത്തില്‍ പറയുമ്പോലെ തന്നെയാണവര്‍ 
അതു നിര്‍മ്മിച്ചത്‌. ദൈവത്തിന്‍െറ വിശുദ്ധദാ 
സനായിരുന്നു മോശെ. 

അവര്‍ക്ക്‌ തങ്ങളുടെ അയല്‍ക്കാരായ മറ്റു 
ജനങ്ങളെ ഭയമായിരുന്നു. എന്നാല്‍ അതവര്‍ക്കു 
തടസ്ധമായിരുന്നില്ല. അവര്‍ പഴയ അസ്ഥിവാര 
ത്തിന്മേല്‍ തന്നെ യാഗപീഠം പണിയുകയും 
അതിന്മേല്‍ യഹോവയ്ക്കു ഹോമയാഗങ്ങള്‍ 
അര്‍പ്പിക്കുകയും ചെയ്തു. പ്രഭാതത്തിലും 
സായാഹ്നത്തിലും അവര്‍ ആ ബലികളര്‍പ്പി 
ച്ചു. അനന്തരം അവര്‍ മോശെയുടെ നിയമ 
ത്തില്‍ പറയുമ്പോലെ തന്നെ കൂടാരത്തിരു 
നാള്‍ ആഘോഷിച്ചു. തിരുനാളിന്‍റെ ഓരോ 
ദിവസവും അവര്‍ ശരിയായ എണ്ണം ഹോമയാ 
ഗങ്ങളര്‍പ്പിച്ചു. അതിനുശേഷം അവര്‍ ഓരോ 
ദിവസവും ഹോമയാഗങ്ങളും പനര്‍ണ്ണമിദിവ 
സത്തേക്കുള്ള വഴിപാടുകളും യഹോവ കല്ലി 
ചിട്ടുള്ള മറ്റു എല്ലാ വഴിപാടുകളും ദൈവ 
ത്തിന്‌ അര്‍പ്പിക്കാന്‍ തുടങ്ങി. ഇഷ്ടാനുസൃതം 
യഹോവയ്ക്കു ജനങ്ങള്‍ സമ്മാനങ്ങളും ബലി 
കളും സമര്‍പ്പിക്കാനും തുടങ്ങി. അങ്ങനെ, 
ഏഴാം മാസത്തിന്‍െറ ഒന്നാം ദിവസം തന്നെ 
ഈയിസ്രായേലുകാര്‍ യഹോവയ്ക്കു ബലികള 
ര്‍പ്പിക്കാ൯ തുടങ്ങി. ആലയം പൂതിക്കിപ്പണി 
യാതെപോലും അവരതു ചെയ്തു. 




















ആലയത്തിനന്‍െറ പുനര്‍നിര്‍മ്മാണം 

"അനന്തരം തടവില്‍നിന്നും തിരികെവന്നവര്‍ 
കല്പുവെട്ടുകാര്‍ക്കും മരപ്പണിക്കാര്‍ക്കും പണം 
നല്‍കി. ആഹാരം വീഞ്ഞ്‌, ഒലീവെണ്ണ എന്നി 
വയും അവര്‍ നല്‍കി. അവര്‍ ആ പണം ലെബാ 
നോനില്‍നിന്നു ദേവദാരുമരങ്ങള്‍ കൊണ്ടുവ 
രുന്നതിന്‌ ടൈറുകാര്‍ക്കും സീദോന്‍കാര്‍ക്കും 
നല്‍കുന്നതിനുപയോഗിക്കുകയും ചെയ്തു. 
ശലോമോന്‍ ആദ്യത്തെ ആലയം പണിത 
പ്പോള്‍ ചെയ്തതുപോലെ ദേവദാരുത്തടികള്‍ 
സമുദ്രതീരപട്ടണമായ യാഫോവിലേക്കു 
കപ്പല്‍മാര്‍ഗ്ഗം കൊണ്ടുവരാനായിരുന്നു അവരു 
ടെ ആഗ്രഹം. അങ്ങനെയൊക്കെ ചെയ്യാന്‍ പാര്‍ 
സിരാജാവായ കോരെശ്‌ അവര്‍ക്ക്‌ അനുവാദം 
നല്‍കി. 

അതിനാല്‍, ശെയല്‍തീയേലിന്‍െറ പുത്ര 
നായ സെരുബ്ബാബേലും യോസാദാക്കിനെറ 
പുത്രനായ യേശുവയും അവര്‍ യെരുശലേമില്‍ 
എത്തിയതിനു ശേഷം രണ്ടാം വര്‍ഷം രണ്ടാം 











482 


മാസം തന്നെ ജോലിയാരംഭിച്ചു. അവരുടെ 
സഹോദരന്മാരായ പുരോഹിതന്മാരും ലേവൃരും 
യെരൂശലേമിലേക്കു മോചിതരായി വന്നവരും 
എല്ലാം അവരോടൊപ്പം ജോലി തുടങ്ങി. ഇരുപ 
തും അതിനുമേലും പ്രായമുള്ളവരെ അവര്‍ ദൈ 
വാലയം പണിയുന്നതിന്‍െറെ നേതാക്കളായി 
തെരഞ്ഞെടുത്തു. “യഹോവയുടെ ആലയം 
പണിക്കു മേല്‍നോട്ടം വഹിച്ചവര്‍ ഇവരൊക്കെ 
യാണ്‌: യേശുവയും അയാളുടെ പുത്രന്മാരും, 
കദ്മീയേലും അയാളുടെ പുത്രന്മാരും (യെഹൂദ 
യുടെ പിന്‍ഗാമികള്‍),ഹെനാദാദിന്‍െറ പുത്ര 
ന്മാരും അയാളുടെ സഹോദരന്മാരും, ലേവ്യരും. 
10പണിക്കാര്‍ യഹോവയുടെ ആലയത്തിന്‍െറ 
അടിത്തറ കെട്ടുന്ന പണി പൂര്‍ത്തിയാക്കി. അടി 
ത്തറയുടെ പണി കഴിഞ്ഞപ്പോള്‍ പുരോഹിത 
ന്മാര്‍ തങ്ങളുടെ പുരോഹിതവസ്ത്രം ധരിച്ചു. 
അനന്തരം അവര്‍ തങ്ങളുടെ കാഹളവും എടു 
ത്തു. ആസാഫിനന്‍െെറ പുത്രന്മാര്‍ തങ്ങളുടെ 
ഇലത്താളങ്ങളും എടുത്തു. യഹോവയെ സ്തു 
തിക്കാന്‍ അവര്‍ തങ്ങളുടെ സ്ഥാനങ്ങളിലെല്ലാം 
നിന്നു. മുമ്പ്‌ യിസ്രായേല്‍രാജാവായിരുന്ന 
ദാവീദ്‌ കല്പിച്ചതുപോലെ തന്നെയായിരുന്നു 
അത്‌. അവര്‍ പ്രതികരണഗാനങ്ങളും സ്തുതി 
ഗാനങ്ങളും പാടി. “യഹോവ നല്ലവനായതി 
നാല്‍ അവനെ സ്തുതിക്കുക. അവന്‍െറ സത്യ 
സ്നേഹം നിത്യമാകുന്നു” എന്നവര്‍, പാടി. 
അപ്പോള്‍ എല്ലാവരും ആഹ്റ്റാദംകൊണ്ട്‌ ഉറക്കെ 
ആക്കുകയും യഹോവയെ സ്തുതിക്കുകയും 
ചെയ്തു. യഹോവയുടെ ആലയത്തിന്‌ 
അസ്ഥിവാരമിട്ടതുകൊണ്ടാണവര്‍ ഇങ്ങനെ 
ചെയ്തത്‌. 

12എന്നാല്‍ വൃദ്ധപുരോഹിതര്‍, ലേവ്യര്‍, കൂടും 
ബനായകര്‍ എന്നിവരില്‍ അധികം പേരും 
കരഞ്ഞു. എന്തുകൊണ്ടെന്നാല്‍ അതിസുന്ദരമാ 
യിരുന്ന ആദ്യത്തെ ആലയത്തെപ്ഛറ്റി ആ വൃദ്ധര്‍ 
ഓര്‍മ്മിച്ചു. പുതിയ ആലയം കണ്ടപ്പോഴാണ 
വര്‍ കരഞ്ഞത്‌. മറ്റുള്ളവരധികവും ആഹറ്റാദം 
കൊണ്ടാര്‍ത്തു വിളിക്കുമ്പോഴായിരുന്നു അവര്‍ 
കരഞ്ഞത്‌. 13ആ ശബ്ദം വളരെ ദൂരെപ്പോലും 
കേള്‍ക്കാമായിരുന്നു. ആഹറ്റാദത്തിന്‍െറയും കര 
ച്ചിലിന്‍െറയും ശബ്ദങ്ങള്‍ വേര്‍തിരിച്ചറി 
യാന്‍ കഴിയാത്തത്ര കോലാഹലമായിരുന്നു 
അവരെല്ലാം കൂടി ഉണ്ടാക്കിയത്‌. 














ശത്രുക്കള്‍ വീണ്ടും ആലയ 
നിര്‍മ്മാണത്തിനെതിരെ 

12ആ പ്രദേശത്തു വസിക്കുന്നവരിലധിക 
വും യെഹൂദക്കാര്‍ക്കും ബെന്യാമീന്‍കാര്‍ക്കും 
എതിരായിരുന്നു. തടവില്‍നിന്നും രക്ഷപ്പെട്ടു 
വന്നവരാണ്‌ യിസ്രായേലിന്റെ ദൈവമാകുന്ന 
യഹോവയ്ക്ക്‌ ആലയം പണിയുന്നതെന്ന്‌ ആ 
ശത്രുക്കള്‍ മനസ്സിലാക്കി. അതിനാല്‍ ആ ശത്രു 
ക്കള്‍ സെരുബ്ബാബേലിനെയും കുടുംബനാഥ 
ന്മാരെയും സമീപിച്ചു ഇങ്ങനെ പറഞ്ഞു, “നിര്‍ 
മ്മാണജോലികള്‍ക്ക്‌ ഞങ്ങള്‍ അങ്ങയെ സഹാ 
യിക്കട്ടെ. ഞങ്ങള്‍ നിങ്ങളെപ്പോലെയാണ്‌. 
നിങ്ങളുടെ ദൈവത്തോടാണ്‌ ഞങ്ങളും സഹാ 
യത്തിനായി പ്രാര്‍ത്ഥിക്കാറുള്ളത്‌. അശ്ശൂരിലെ 
രാജാവായ എസര്‍-ഹദ്ദോ൯ ഞങ്ങളെ ഇവിടെ 
കൊണ്ടുവന്ന നാള്‍ മൂതള്‍ ഞങ്ങള്‍ നിങ്ങളുടെ 

ദൈവത്തിന്‌ ബലികളര്‍പ്പിച്ചിട്ടുമുണ്ട." 
എന്നാല്‍ സെരൂബ്ബാബേല്‍, യേശുവ, മറ്റ്‌ 
യിസ്രരായേല്‍കുടുംബനായകന്മാര്‍ എന്നിവര്‍ 











483 


ഇങ്ങനെ മറുപടി പറഞ്ഞു, “വേണ്ട, ഞങ്ങളുടെ 
ദൈവത്തിനൊരാലയം പണിയാന്‍ ഞങ്ങളെ 
സഹായിക്കാന്‍ നിങ്ങള്‍ക്കാവില്ല. യഹോവ 
യ്ക്ക്‌ ആലയം പണിയാന്‍ ഞങ്ങള്‍ക്കേ കഴിയൂ. 
അവന്‍ യിസ്രായേലിന്‍റെ ദൈവമാണ്‌. പാര്‍ 
സിരാജാവായ കോരെശ്‌ ഞങ്ങളോട്‌ ഇങ്ങനെ 
ചെയ്യാനാണു കല്ലിച്ചത്‌.” 

ണത്‌ അവരെ കോപിഷ്ഠരാക്കി. അതിനാല 
വര്‍ യെഹൂദരെ ഇളക്കാന്‍ തുടങ്ങി. ആലയം 
പണിയുന്നതില്‍നിന്നും അവരെ നിരുത്സാഹ 
പ്പെടുത്തുവാനും തടയുവാനും ശത്രുക്കള്‍ ശ്രമി 
ച്ചു. ടയെഹൂദക്കാര്‍ക്കെതിരെ പ്രവര്‍ത്തിക്കുന്ന 
തിന്‌ ആ ശത്രുക്കള്‍ സര്‍ക്കാരുദ്യോഗസ്ഥന്മാരെ 
വശത്താക്കി. ആലയം പണിയാനുള്ള യെഹൂദ 
രുടെ പരിപാടികള്‍ തടയാന്‍ ആ ഉദ്യോഗസ്ഥ 
ന്മാര്‍ പല കാര്യങ്ങളും നിരന്തരം ചെയ്തു. 
കോരെശ്‌ പാര്‍സിയുടെ രാജാവായിരുന്ന 
കാലം മുഴുവനും ദാര്യാവേശ്‌ പാര്‍സിരാജാവാ 
കുന്നതുവരെ അതു തുടര്‍ന്നു. 

യെഹുദരെ തടയാനുള്ള ശ്രമത്തിന്‍റെ ഭാഗ 
മായി ആ ശത്രുക്കള്‍ രാജാവിനു കത്തുകളയ്ക്കു 
ക പോലും ചെയ്തു. അഹശ്വേരോള്‍ പാര്‍സി 
രാജാവായ വര്‍ഷം അവര്‍ ഒരു കത്തെഴുതി. 





യെരൂശലേം നിര്‍മ്മാണത്തി 
നെതിരെ ശത്രുക്കള്‍ 

പിന്നീട്‌ അര്‍ത്ഥഹ്ശഷ്ടാവ്‌ പാര്‍സിയുടെ 
പൂതിയ രാജാവായപ്പോള്‍ അവരില്‍ ചിലര്‍ 
യെഹൂദരെപ്പറ്റി പരാതിപ്പെട്ടുകൊണ്ട്‌ ഒരു കത്ത 
യച്ചു. ബിശ്ലാം, മിത്രെദാത്ത്‌, താബെയേല്‍ 
എന്നിവരും അവരുടെ സംഘത്തില്‍പ്പെട്ട മറ്റു 
ചിലരുമാണ്‌ ആ കത്തയച്ചത്‌. അരാമ്യസമ്മ്ര 
ദായത്തില്‍ അരാമൃഭാഷയിലാണ്‌ അവര്‍ 
അര്‍ത്ഥഹ്ശഷ്ടാരാജാവിന്‌ കത്ത്‌ എഴുതിയത്‌. 

“അനന്തരം സേനാധിപനായ രെഹൂമും കാര്യ 
ദര്‍ശിയായ ശിംശായിയും യെരുശലേംകാര്‍ക്കെ 
തിരെ ഒരു കത്തയച്ചു. അര്‍ത്ഥഹ്ശഷ്ടാരാജാ 
വിന്‌ അവര്‍ ഇങ്ങനെയാണെഴുതിയത്‌: 





സൈന്യാധിപനായ രെഹും, കാര്യദര്‍ശി 
യായ ശിംശായി, ന്യായാധിപന്മാര്‍, ട്രിപ്പോ 
ളി, പേര്‍ഷ്യ, എരേക്‌, ബാബിലോണ്യ 
എന്നിവിടങ്ങളിലെ ജനങ്ങളുടെ ഉന്നത 
ഉദ്യോഗസ്ഥന്മാര്‍, ശൂശനിലെ ഏഎലാമ്യര്‍, 
10യൂഫ്രട്ടിസമൂനദിക്കു പടിഞ്ഞാറുള്ള രാജ്യ 
ത്തെ മറ്റു സ്ഥലങ്ങളിലേക്കും ശമര്യാനഗര 
ത്തിലേക്കും മാറിയ ശക്തവും മഹത്തുമായ 
അശുര്‍ബനിപല്‍ജനതയും എഴുതുന്നത്‌, 
1അര്‍ത്ഥഹ്ശഷ്ടാരാജാവിന്‌, യൂഫ്രട്ടീസു 
നദിക്കു പടിഞ്ഞാറുള്ള അങ്ങയുടെ ദാസ 
ന്മാര്‍ എഴുതുത്‌. 
12അര്‍ത്ഥഹ്ശഷ്ടാരാജാവേ, അങ്ങു വിട്ട 
യച്ച യെഹൂദര്‍ ഇവിടെ വന്നെത്തിയിട്ടു 
ണ്ടെന്ന്‌ അറിയിക്കാന്‍ ഞങ്ങളാഗ്രഹിക്കുന്നു. 
ആ നഗരം വീണ്ടും പണിയാന്‍ അവരി 
പ്പോള്‍ ശ്രമിക്കുകയാണ്‌. യെരൂശലേം ഒരു 
ദുഷിച്ച നഗരമാണ്‌. ആ നഗരത്തിലെ ജന 
ങ്ങള്‍ എല്ലായ്‌പ്പോഴും മറ്റു രാജാക്കന്മാര്‍ക്കെ 
തിരെ കലാപം ഉണ്ടാക്കിയിട്ടുണ്ട. ഇപ്പോള്‍ 
ആ യെഹൂദര്‍ അടിത്തറ കെട്ടുകയും ഭിത്തി 
പണിയുകയും ചെയ്യുന്നു. 
13അര്‍ത്ഥഹ്ശഷ്ടാരാജാവേ, അങ്ങ്‌ ഇത്ര 
യുംകൂടി മനസ്സിലാക്കുക. യെരൂശലേമും 
അതിന്‍െറ ഭിത്തികളും വീണ്ടും നിര്‍മ്മിക്ക 








എസ്രാ 4:4-23 


പ്പെട്ടാല്‍ യെരൂശലേംകാര്‍ തങ്ങളുടെ നികു 
തിയൊടുക്കുന്നത്‌ അവസാനിപ്പിക്കും. അങ്ങ 
യ്ക്കു കപ്പം തരുന്നതും അവര്‍ നിര്‍ത്തും, 
തൊഴില്‍ക്കരം അടയ്ക്കുന്നതും അവര്‍ നിര്‍ 
ത്തും. ആ പണമെല്ലാം അങ്ങയ്ക്കു നഷ്ടമാ 
വും. 
ഞങ്ങള്‍ക്കു രാജാവിനോടൊരു ഉത്തര 
വാദിത്വമുണ്ട്‌. അങ്ങനെയൊക്കെ സംഭവി 
ക്കുന്നതിന്‌ ഞങ്ങള്‍ക്കാഗ്രഹമില്ല. അതിനാ 
ലാണ്‌ രാജാവിനെ വിവരമറിയിക്കാന്‍ 
ഞങ്ങള്‍ ഈ കത്തയയ്ക്കുന്നത്‌. 
15അര്‍ത്ഥഹ്‌ശഷ്ടാരാജാവേ, അങ്ങയ്ക്കു 
മുമ്പു ഭരിച്ച രാജാക്കന്മാരുടെ കുറിപ്പുകള്‍ 
അങ്ങ്‌ വായിക്കണമെന്നാണു ഞങ്ങള്‍ക്കു 
പറയാനുള്ളത്‌. യെരൂശലേംകാര്‍ മറ്റു രാജാ 
ക്കന്മാര്‍ക്കെതിരെ കലാപം കൂട്ടിയിരുന്ന 
തായി ആ രേഖകളില്‍ അങ്ങയ്ക്കു കാണാം. 
മറ്റു രാജാക്കന്മാര്‍ക്കും രാഷ്ട്രങ്ങള്‍ക്കും അത്‌ 
വളരെ പ്രശ്നങ്ങളുണ്ടാക്കിയിരുന്നു. പുരാത 
നകാലത്തുതന്നെ ഈ നഗരത്തില്‍ ധാരാളം 
കലാപങ്ങളുണ്ടായിരുന്നു! അക്കാരണത്താ 
ലാണ്‌ യെരൂശലേം നശിപ്പിക്കപ്പെട്ടത്‌. 
16അര്‍ത്ഥഹ്ശഷ്ടാരാജാവേ, ഈ നഗര 
വും കോട്ടകളും പുനര്‍നിര്‍മ്മിക്കപ്പെട്ടാല്‍ 
അങ്ങയ്ക്കു യൂഫ്രട്ടീസുനദിയുടെ പടിഞ്ഞാ 
റുഭാഗത്തിന്‍െറ നിയന്ത്രണം നഷ്ടമാവും. 











17അപ്പോള്‍ അര്‍ത്ഥഹ്ശഷ്ടാരാജാവ്‌ മറുപടി 
അയച്ചു: 

സേനാധിപനായ രെഹൂമിനും കാര്യദര്‍ശി 
യായ ശിംശായിക്കും ശമര്യയില്‍ വസിക്കു 
ന്നവര്‍ക്കും യൂഫ്രട്ടീസുനദിക്കു പടിഞ്ഞാറു 
വസിക്കുന്നവര്‍ക്കും ആശംസകള്‍. 

18നിങ്ങള്‍ ഞങ്ങള്‍ക്കയച്ച കത്തു പരിഭാഷ 
പ്പെടുത്തിയതു വായിച്ചുകേട്ടു. 1എനിക്കു 
മുമ്പുണ്ടായിരുന്ന രാജാക്കന്മാരുടെ രേഖകള്‍ 
പരതാന്‍ ഞാന്‍ ഉത്തരവിട്ടു. രേഖകള്‍ 
വായിച്ചുകേട്ടു. യെരുശലേമിന്‌ രാജാക്കന്മാ 
ര്‍ക്കെതിരെ കലാപങ്ങളുണ്ടായതിനെറ 
നീണ്ട ഒരു ചരിത്രമുണ്ടെന്നു മനസ്സിലാക്കു 
കയും ചെയ്തു. മിക്കപ്പോഴും കലാപങ്ങളും 
വിപ്പവങ്ങളും നടന്നിരുന്ന ഒരു സ്ഥലമായി 
രുന്നു യെരൂശലേം. യെരുശലേമില്‍ ആ 
സ്ഥലത്തിനും യൂഫ്രട്ടീസ്നദിക്കു പടിഞ്ഞാ 
റുള്ള മുഴുവന്‍ പ്രദേശത്തിനും കരുത്തരായ 
രാജാക്കന്മാരുണ്ടായിരുന്നു. നികുതികളും 
കപ്വവും തൊഴില്‍ക്കരങ്ങളും ആ രാജാക്കന്മാ 
ര്‍ക്ക്‌ ലഭിച്ചിരുന്നു. 

21ഇനി, നിങ്ങള്‍ അവര്‍ക്ക്‌ പണി നിർത്താ 
നുള്ള ഒരു കല്പന നല്‍കണം. ഞാന്‍ കല്ലിക്കും 
വരെ യെരൂശലേമിന്‍റെ പുനര്‍നിര്‍മ്മാണം 
നിര്‍ത്തിവയ്ക്കാനുള്ള ഉത്തരവായിരിക്കണം 
അത്‌. മാഇക്കാര്യങ്ങളില്‍ വീഴ്ചവരാതിരി 
ക്കാന്‍ പ്രത്യേകം ശ്രദ്ധിക്കണം. യെരുശലേമി 
ന്‍െറ പുനര്‍നിര്‍മ്മാണം നമ്മള്‍ അനുവദിക്ക 
രുത്‌. ആ ജോലികള്‍ തുടര്‍ന്നാല്‍ എനിക്ക്‌ 
യെരൂശലേമില്‍നിന്നും കൂടുതല്‍ പണമൊ 
ന്നും കിട്ടുകയില്ല. 





23അങ്ങനെ അര്‍ത്ഥഹ്ശഷ്ടാരാജാവിനുള്ള 
കുത്തിന്‍െറ ഒരു പ്രതി രെഹൂവിനും കാര്യദര്‍ശി 
യായ ശിംശായിക്കും അവരോടൊപ്പമുള്ളയാളു 
കള്‍ക്കും വായിച്ചു കൊടുത്തു. അനന്തരം അവര്‍ 
യെരൂശലേമിലെ യെഹൂദരുടെ അടുത്തേക്കു 


എസ്രാ 4:24-6:3 


വളരെ വേഗം പോയി. അവര്‍ നിര്‍മ്മാണ 
ജോലികളില്‍നിന്നും യെഹൂദരെ തടഞ്ഞു. 


ആലയംപണി നിര്‍ത്തി 

24അങ്ങനെ യെരുശലേമിലെ ദൈവാലയ 
ത്തിന്‍റെ പണി നിര്‍ത്തലാക്കപ്ചെട്ടു. ദാര്യാ 
വേശ്‌ പാര്‍സിരാജാവായതിനന്‍െറെ രണ്ടാം 
വര്‍ഷം വരെ പണി തുടര്‍ന്നില്ല. 

അതേസമയം ഹഗ്ലായിപ്രവാചകനും ഇദ്ദോ 

യുടെ പുത്രനായ സെഖര്യാവും ദൈവത്തി 
നെറ നാമത്തില്‍ പ്രവചനം തുടങ്ങി. യെഹൂദ 
യിലും യെരുശലേമിലുമുള്ള യെഹൂദരെ അവര്‍ 
പ്രോത്സാഹി പ്പിച്ചു. അങ്ങനെ ശെയല്‍തീയേ 
ലിന്‍െറ പുത്രനായ സെരുബ്ബാബേലും യോസാ 
ദാക്കിന്‍െറെ പുത്രനായ യേശുവയും യെരൂശ 
ലേമിലെ ആലയത്തിനെറെ പണി വീണ്ടും ആരം 
ഭിച്ചു. ദൈവത്തിന്‍െറ പ്രവാചകരെല്ലാം അവ 
രോടൊപച്പം നിന്ന്‌ പണികളെ പ്രോത്സാഹിപ്പി 
ച്ചിരുന്നു. 3ആ സമയത്ത്‌ യൂറഹ്രട്ടീസുനദിയുടെ 
പടിഞ്ഞാറുള്ള പ്രദേശത്തെ ദേശാധികാരി 
തത്നായി ആയിരുന്നു. തത്തേനായിയും ശെതര്‍ 
ബോ സെനായിയും അവരോടൊപ്പമുണ്ടായിരു 
ന്നവരും സെരുബ്ബാബേലിന്‍െറയും യേശുവയു 
ടെയും പണി ചെയ്തുകൊണ്ടിരുന്ന മറ്റുള്ളവ 
രുടെയും അടുത്തേക്കുപോയി. തത്നായിയും 
അയാളോടൊപ്പമുണ്ടായിരുന്നവരും സെരുബ്ബാ 
ബേലിനോടും അയാളുടെ ആളുകളോടും 
ചോദിച്ചു, “ഈ ആലയം ഇങ്ങനെ പുതു 
ക്കിപ്പണിതുറപ്പിക്കാന്‍ ആരാണ്‌ നിങ്ങള്‍ക്കനു 
വാദം തന്നത്‌?” 4സെരുബ്പാബേലിനോടു അവര്‍ 
ഇങ്ങനെയും കൂടി ചോദിച്ചു, “ഈ ആലയം 
പണിയിലേര്‍പ്പെട്ടിരിക്കുന്നവരുടെ പേരുകള്‍ 
എന്തൊക്കെയാണ്‌” 
എന്നാല്‍ യെഹൂദനേതാക്കളെ ദൈവം 
നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ദാര്യാവേശ്രാജാ 
വിന്‌ വിവരങ്ങള്‍ മുഴുവന്‍ നല്‍കും വരെ അവ 
ര്‍ക്ക്‌ പണി നിറുത്തേണ്ടിവന്നില്ല. കോരെശു 
രാജാവ്‌ തന്‍െറ മറുപടി അയയ്ക്കുംവരെ 
അവര്‍ പണി തുടര്‍ന്നു. 

യൂഫ്രട്ടീസുനദിക്കു പടിഞ്ഞാറു ഭാഗത്തെ 
ദേശവാഴിയായ തത്നായിയും ശേഥെര്‍-ബോ 
സ്നായിയും അവരോടൊപ്പമുണ്ടായിരുന്നവ 
രും ദാര്യാവേശു രാജാവിന്‌ ഒരു കത്തയച്ചതി 
നെറ ഒരു പകര്‍പ്പ്‌ ഇതാ. "ഇതാണ്‌ ആ കത്തി 
ന്‍െറ പകര്‍പ്പ്‌: 























ദാര്യാവേശുരാജാവിന്‌ ആശംസകള്‍. 

ഭദാര്യാവേശുരാജാവേ, ഞങ്ങള്‍ യെഹൂദാ 
പ്രവിശ്യയിലേക്കു പോയി. മഹാനായ ദൈ 
വത്തിന്റെ ആലയത്തിലേക്കു ഞങ്ങള്‍ 
പോയി. യെഹുൂദക്കാര്‍ വലിയ കല്ലുകള്‍ 
ഉപയോഗിച്ച്‌ ആ ആലയം പണിയുക 
യാണ്‌. അവര്‍ ഭിത്തിമേല്‍ വലിയ തടിപ്പല 
കകള്‍ പതിക്കുന്നു. അതീവ ശ്രദ്ധയോടെ 
യാണ്‌ പണികള്‍ നടക്കുന്നത്‌. യെഹൂദക്കാര്‍ 
അത്യ ധ്വാനം ചെയ്യുന്നുമുണ്ട്‌. വളരെ വേഗ 
ത്തിലവര്‍ പണിയുന്നതിനാല്‍ അതു വേഗം 
തീര്‍ന്നേക്കാം. 

അവരുടെ നേതാക്കളോടു en 
ചില ചോദ്യങ്ങള്‍ ഞങ്ങള്‍ ചോദിച്ചു. 
ഞങ്ങള്‍ അവരോടു ചോദിച്ചു, “ഈ ആല 





484 


ക്കെയെന്ന്‌ അങ്ങയെ അറിയിക്കണമെന്നുള്ള 
തിനാല്‍ അവരുടെ നേതാക്കളുടെ പേരെഴു 
തിയെടുക്കാ൯ ഞങ്ങള്‍ ആഗ്രഹിച്ചു. 
1അവര്‍ തന്ന മറുപടി ഇതാണ്‌: 

“സ്വര്‍ഗ്ഗത്തിന്‍െറയും ഭൂമിയുടെയും ദൈ 
വത്തിനന്‍െറ ദാസന്മാരാകുന്നു ഞങ്ങള്‍. പല 
വര്‍ഷങ്ങള്‍ക്കു മുന്പ്‌ യിസ്രായേലിന്‍റെ 
മഹാനായൊരു രാജാവ്‌ നിര്‍മ്മിച്ച ആലയം 
ഞങ്ങള്‍ പുതുക്കിപ്പണിയുകയാണ്‌. 
1എന്നാല്‍ ഞങ്ങളുടെ പൂര്‍വ്വികര്‍ സ്വര്‍ഗ്ഗ 
ത്തിലെ ദൈവത്തെ കോപാകൂലനാക്കി]. 
അതിനാല്‍ ദൈവം ഞങ്ങളുടെ പൂര്‍വ്വികരെ 
ബാബിലോണിലെ രാജാവായ നെബൂഖദ്‌ 
നേസരിനെ ഏല്ലിച്ചു. നെബൂഖദ്നേസര്‍ 
ഈ ആലയം നശിപ്പിക്കുകയും ജനങ്ങളെ 
തടവുകാരാക്കി ബാബിലോണിലേക്കു കൊ 
ണ്ടുപോവുകയും ചെയ്തു. പക്ഷേ കോരെ 
ശ്‌ ബാബിലോണിലെ രാജാവായതിനന്‍െറെ 
ഒന്നാം വര്‍ഷം തന്നെ ദൈവത്തിന്‍െറ ആല 
യം പുതുക്കിപ്പണിയാന്‍ അദ്ദേഹം പ്രത്യേകം 
ഉത്തരവിട്ടു. 4കൂടാതെ ദൈവത്തിന്‍െറ 
ആലയത്തില്‍നിന്നും മുമ്പു കൊണ്ടുവന്ന 
സ്വര്‍ണ്ണവും വെള്ളിയും കോരെശ്‌ തന്‍െറ 
വ്യാജദൈവത്തിനന്‍െറെ ആലയത്തില്‍നിന്നും 
പുറത്തെടുക്കുകയും ചെയ്തു. നെബൂഖദ്‌ 
നേസരാണ്‌ അവ യെരുശലേമിലെ ആലയ 
ത്തില്‍നിന്നും എടുത്ത്‌ ബാബിലോണിലെ 
വ്യാജദൈവത്തിനന്‍െറ ആലയത്തില്‍ 
കൊണ്ടുവച്ചത്‌. കോരെശുരാജാവ്‌ ആ സാധ 
നങ്ങള്‍ ശേശ്ബസ്സരിനെ (സെരൂബ്ബാബേല്‍) 
ഏല്പിച്ചു. ശേശ്ബസ്സരിനെ കോരെശ്‌ ദേശ 
വാഴിയായും തെരഞ്ഞെടുത്തു. 

അനന്തരം കോരെശ്‌ ശേശ്ബസ്സരി 
നോടു പറഞ്ഞു, “ഈ സ്വര്‍ണ്ണവും വെള്ളി 
യും എടുത്ത്‌ യെരുശലേമിലെ ദൈവത്തി 
നന്‍െറെ ആലയത്തില്‍ തിരികെ വയ്ക്കുക. 
ആലയം മുമ്പ്‌ എവിടെയായിരുന്നുവോ 
അവിടെത്തന്നെ പുനര്‍നിര്‍മ്മിക്കുക.” 16അ 
തിനാല്‍ ശേള്‍ബസ്സര്‍ വന്ന്‌ യെരൂശലേമില്‍ 
ദൈവത്തിന്റെ ആലയത്തിന്‌ അടിത്തറ 
പണിതു. അന്നുമുതല്‍ ഇന്നുവരെ പണി 
തുടരുന്നു. എങ്കിലും ഇനിയും അതു പൂര്‍ണ്ണ 
മായിട്ടില്പ. 

17ഇനി, രാജാവിനു വേണമെങ്കില്‍ ഒദ്യോ 
ഗിക രാജകീയരേഖകള്‍ പരിശോധിക്കാം. 
കോരെശുരാജാവ്‌ യെരുശലേമില്‍ ദൈവ 
ത്തിന്‍റെ ആലയം വീണ്ടും പണിയാന്‍ ഉത്ത 
രവിട്ടുവോ എന്ന്‌ അപ്പോഴറിയാമല്ലോ. 
എന്നിട്ട ഇക്കാര്യത്തില്‍ നിങ്ങളെന്തു തീരുമാ 
നിച്ചെന്ന്‌ ഞങ്ങളെ അറിയിക്കാന്‍ ഒരു കത്ത 
യയ്ക്കണമേ. 
































ദാര്യാവേശിന്‍െറ കല്പന 

അതിനാല്‍ തനിക്കു മുമ്പുണ്ടായിരുന്ന രാജാ 

ക്കന്മാരുടെ രേഖകള്‍ പരതാന്‍ ദാര്യാവേശു 
രാജാവ്‌ കല്ലിച്ചു. ബാബിലോണില്‍ ആരേ 
ഖകള്‍ സൂക്ഷിച്ചിരുന്നത്‌ ഖജനാവില്‍ തന്നെ 
യായിരുന്നു. 2എക്ബതാനയിലെ ഒരു കോട്ട 
യില്‍ ഒരു കടലാസ്ചുരുള്‍ കണ്ടെത്തി. മേദ്യാ 
പ്രവിശ്യയിലായിരുന്നു എക്ബതാന. ചുരുളില്‍ 
ഇങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്‌: 





യം പുതുക്കിപണിതുറപ്പിക്കാന്‍ ആരാണു 
നിങ്ങള്‍ക്കനുവാദം തന്നത്‌?” 16 ഞങ്ങള്‍ അവ 
രുടെ പേരുകളും ചോദിച്ചു. അവര്‍ ആരൊ 





ഒദ്യോഗിക കുറിപ്പ്‌: “കോരെശു രാജാവി 
ന്‍െറ ഒന്നാം ഭരണവര്‍ഷത്തില്‍ യെരൂശലേ 


മിലുള്ള ദൈവത്തിന്‍െറ ആലയത്തെപ്പറ്റി 
ഒരുത്തരവിറങ്ങി. ഉത്തരവില്‍ ഇങ്ങനെ പറ 
ഞ്ഞിരുന്നു: 

ദൈവത്തിന്‍റെ ആലയം പുനര്‍നിര്‍മ്മി 
ക്കപ്പെടട്ടെ. ബലിയര്‍പ്പിക്കാനുള്ള ഒരു സ്ഥല 
മായിരിക്കും അത്‌. അതിന്‍െറ അടിത്തറ 
പണിയട്ടെ. ആലയത്തിന്‌ തൊണ്ണൂറടി ഉയര 
വും തൊണ്ണൂറടി വീതിയും വേണം. “അതി 
ന്‍െറ ചുറ്റുമതിലിന്‌ മൂന്നുനിര വലിയ കല്ലു 
കളും ഒരുനിര തടിയും ഉണ്ടാവണം. ആലയം 
പണിയുടെ ചിലവുകള്‍ രാജാവിന്‍െറ 
ഖജനാവില്‍നിന്നും എടുക്കണം. ദൈവത്തി 
ന്‍െറ ആലയത്തില്‍ നിന്നെടുത്ത സ്വര്‍ണ്ണ 
വും വെള്ളിയും അതില്‍ത്തന്നെ തിരികെ 
യഥാസ്ഥാനത്തു വയ്ക്കണം. അവയെല്ലാം 
നെബൂഖദ്നേസര്‍ യെരുശലേമിലെ ആലയ 








485 


എസ്രാ 6:4-21 


2ദൈവം യെരൂശലേമില്‍ തന്‍െറ നാമം 
നിലനിര്‍ത്തി. ഈ ഉത്തരവു മാറ്റാന്‍ ശ്രമി 
ക്കുന്ന ഏതൊരു രാജാവിനെയും വ്യക്തിയെ 
യും ദൈവം പരാജയപ്പെടുത്തുമെന്നാണു 
ഞാന്‍ കരുതുന്നത്‌. യെരൂശലേമിലെ ഈ 
ആലയം തകര്‍ക്കാന്‍ ആരെങ്കിലും ശ്രമി 
ച്ചാല്‍ ദൈവം അയാളെ വധിക്കുമെന്നാണെ 
ന്‍െറ വിശ്വാസം. ഞാന്‍, ദാര്യാവേശ്‌ ഈ 
ഉത്തരവിട്ടു. ഈ ഉത്തരവ്‌ വേഗത്തില്‍ പൂര്‍ 
ണ്ണമായും അനുസരിക്കപ്പെടട്ടെ!” 








ആലയത്തിന്‍െറ പൂര്‍ത്തീകരണവും 
സമര്‍പ്പണവും 
13അതിനാല്‍, യൂഫ്രട്ടീസൂനദിക്കു പടിഞ്ഞാ 


റെക്കരയിലുള്ള ദേശാധികാരിയായ തത്നയി 
യും ശെഥര്‍-ബോസ്നേയിയും അവരുടെ സഹ 





ത്തില്‍നിന്നും എടുത്ത്‌ ബാബിലോണിലേ 
ക്കു കൊണ്ടുവന്നതാണ്‌. അവ ദൈവത്തി 
നന്‍െറെ ആലയത്തില്‍ തിരികെ വയ്ക്കണം. 

അതിനാല്‍ യൂഫ്രട്ടീസൂനദിക്കു പടി 
ഞ്ഞാറുള്ള ദേശത്തിലെ അധികാരിയായ 
തത്നയീ, ശെഥര്‍-ബോസ്നയീ ആ പ്രവി 
ശൃയില്‍ വസിക്കുന്ന ഉദ്യോഗസ്ഥന്മാരേ, 
നിങ്ങള്‍ യെരൂശലേമില്‍നിന്നും മാറി നില്‍ 
ക്കണമെന്ന്‌ ദാര്യാവേശ്‌ എന്ന ഞാന്‍ കല്പി 
ക്കുന്നു. "ജോലിക്കാരെ നിങ്ങള്‍ ശല്യപ്പെടു 
ത്തരുത്‌. ഈ ദൈവാലയത്തിന്‍റെ പണി 
തടയാന്‍ ശ്രമിക്കരുത്‌. യെഹൂദ ദേശാധികാ 
രിയും യെഹൂദരുടെ നേതാക്കളും അതു പുതു 
ക്കിപ്പണിയട്ടെ. ദൈവത്തിന്‍റെ ആലയം 
മുമ്പ്‌ എവിടെയായിരുന്നുവോ അവിടെത്ത 
ന്നെ അവരതു വീണ്ടും പണിയട്ടെ. 








ഇനി ഞാന്‍ ഈ ഉത്തരവു പുറപ്പെടുവി 
ക്കുന്നു. ദൈവത്തി൯ന്‍െറെ ആലയം പണിയു 
ന്ന യെഹൂദനേതാക്കള്‍ക്ക്‌ നിങ്ങള്‍ ഈ കാര്യ 
ങ്ങള്‍ ചെയ്തു കൊടുക്കണം. പണിച്ചെലവു 


പ്രവര്‍ത്തകരും ദാര്യാവേശുരാജാവിനന്‍െറ ഉത്ത 
രവ്‌ അപ്പോള്‍ത്തന്നെ പൂര്‍ണ്ണമായും അനുസരി 
ച്ചു. അങ്ങനെ യെഹൂദ മൂപ്പന്മാര്‍ ആലയ 
നിര്‍മ്മാണം തുടര്‍ന്നു. പ്രവാചകനായ ഹഗ്ലായി 
യുടെയും ഇദ്ദോവിന്‍െറ പുത്രനായ സെഖര്യാ 
വിന്‍െറയും പ്രോത്സാഹനത്താല്‍ അവര്‍ വിജ 
യികളായിത്തീര്‍ന്നു. അവര്‍ ആലയം പണി 


പൂര്‍ണ്ണമാക്കി. യിസ്രായേലിന്‍റെ ദൈവ 





ത്തി 


നെറ കല്പന അനുസരിക്കാനായിരുന്നു അങ്ങ 


നെ ചെയ്തത്‌. പാര്‍സിരാജാക്കന്മാരായ 


കോ 





രെശ്‌, ദാര്യാവേശ്‌, അര്‍ത്ഥഹ്ശഷ്ടാ എന്നി 


വരുടെ കല്വനകളനുസരിക്കുന്നതിനും 
വേണ്ടിയായിരുന്നു 


കൂടി 


അങ്ങനെ ചെയ്തത്‌. 


15ആദാര്‍ മാസത്തിന്‍െറ മൂന്നാം ദിവസം ആല 


യംപണി പൂര്‍ 
ന്‍െറ ആറാം ഭരണവര്‍ഷത്തില 


മായി. ദാര്യാവേശുരാജാവി 
യിരുന്നു അത്‌. 
16അനന്തരം യിസ്രായേല്‍ജനത അത്യാഹ്ദാദ 





ത്തോടെ ദൈവത്തിന്‍റെ ആലയം സമര്‍പ്പിക്കു 
ന്ന ഉത്സവം കൊണ്ടാടി. പുരോഹിതരും ലേ 


വ 


൨ 


രും പ്രവാസത്തില്‍നിന്നു തിരികെ വന്ന 
രും ആഘോഷങ്ങളില്‍ പങ്കെടുത്തു. 








മുഴുവന്‍ രാജകീയഭണ്ഡാരത്തില്‍നിന്നും 
കൊടുക്കണം. യൂഫ്രട്ടീസുനദിക്കു പടിഞ്ഞാ 
റുള്ള പ്രദേശത്തുനിന്നും നികുതി പിരിക്കു 
ന്നതില്‍ നിന്നുവേണം ആ പണമെടുക്കാന്‍. 
പണി നിന്നുപോകാതിരിക്കാന്‍ ഇതൊക്കെ 
വേഗംതന്നെ ചെയ്യുക. അവര്‍ക്ക്‌ വേണ്ടതെ 
ല്ലാം നല്‍കണം. സ്വര്‍ഗ്ഗസ്ഥനായ ദൈവ 
ത്തിനു ബലിയര്‍പ്പിക്കാന്‍ അവര്‍ക്കു കാള 
ക്കുട്ടികള്‍, ആണാടുകള്‍, കുഞ്ഞാടുകള്‍ 
എന്നിവയാണു വേണ്ടതെങ്കില്‍ അവര്‍ക്കതു 
നല്‍കുക. യെരുശലേമിലെ പുരോഹിത 
ന്മാര്‍ ഗോതമ്പ്‌, ഉപ്പ്‌, വീഞ്ഞ്‌, തൈലം 
എന്നിവ ചോദിക്കുന്നുവെങ്കില്‍ അവര്‍ക്ക്‌ 
അവ നിത്യവും മുടങ്ങാതെ കൊടുക്കണം. 
10സ്വര്‍ഗ്ഗസ്ഥനായ ദൈവത്തെ പ്രീതിപ്പെടു 
ത്താന്‍ അവനു ബലിയര്‍പ്പിക്കാന്‍ അതെ 
ല്ലാം യെഹൂദപുരോഹിതന്മാര്‍ക്കു നല്‍കുക. 
എനിക്കും എന്‍െറ പൂത്രന്മാര്‍ക്കുംവേണ്ടി 
പ്രാര്‍ത്ഥിക്കുന്നതിന്‌ പുരോഹിതന്മാര്‍ക്ക്‌ 
ഇവയൊക്കെ നല്‍കുക. 

11ഈ ഉത്തരവുകൂടി ഞാന്‍ നല്‍കുന്നു: 
ഈ ഉത്തരവ്‌ ആരെങ്കിലും ലംഘിച്ചാല്‍ 
അയാളുടെ വീട്ടില്‍നിന്ന്‌ ഒരു തടിയുത്തരം 
പറിച്ചെടുക്കും. എന്നിട്ട ആ തടിയുത്തരം 
അയാളുടെ ദേഹത്തിലൂടെ തള്ളിയിടും. 
അയാളുടെ വീടു ഒരു കല്‍ക്കൂമ്പാരമാകുന്ന 
തുവരെ തകര്‍ക്കപ്പെടുകയും ചെയ്യും. 




















17ഈ രീതിയിലാണ്‌ അവര്‍ ദൈവത്തിന്‍െറ 


ആലയം സമര്‍പ്പിച്ചത്‌: നൂറു കാളകള്‍, ഇരുന്നൂറു 
ആണാടുകള്‍, നാനൂറു ആണ്‍കുഞ്ഞാടുകള്‍ 
എന്നിവയെ അവര്‍ അര്‍പ്പിച്ചു. പന്ത്രണ്ട്‌ ആണ്‍ 
കോലാടുകളെ അവര്‍ മുഴുവന്‍ യിസ്ധായേലി 


നും 
യും ചെയ്തു. 








വേണ്ടി പാപബലിയായി അര്‍പ്പിക്കുക 


യിസ്രായേലിലെ ഓരോ ഗോത്ര 





ത്തിനും ഓരോ കോലാടു വീതം. 1$അനന്തരം 
അവര്‍ തങ്ങളുടെ പുരോഹിതരെയും ലേവ്യരെ 
യും യെരുശലേമിലെ ദൈവത്തിന്‍െറ ആലയ 
ത്തില്‍ സേവനം ചെയ്യാന്‍ ഗണം ഗണമായി 
തിരിച്ചു. മോശെയുടെ പുസ്തകത്തില്‍ പറയു 
മ്പോലെയാണവരതു ചെയ്തത്‌. 





പെസഹ 
19ഒന്നാം മാസത്തിന്‍െറ പതിനാലാം ദിവസം 





തടവില്‍നിന്നും മോചിതരായി വന്ന ആ യെഹൂ 
ദര്‍ പെസഹ ആഘോഷിച്ചു. 2പുരോഹിത 
രും ലേവ്യൃരും സ്വയം ശുദ്ധീകരിച്ചു. അവര്‍ 
സ്വയം ശുദ്ധീകരിച്ച്‌ പെസഹ ആഘോഷി 
ക്കാന്‍ തയ്യാറെടുത്തു. തടവില്‍നിന്നും മോചിത 


ര 


യി വന്ന എല്ലാ യെഹുൂദര്‍ക്കുംവേണ്ടി ലേ 


വ്യര്‍ പെസഹാക്കുഞ്ഞാടിനെ കൊന്നു. തങ്ങ 
ളുടെ സഹോദരന്മാരായ പുരോഹിതര്‍ക്കും 


തങ്ങള്‍ക്കുതന്നെയും 





വേണ്ടി അവരങ്ങനെ 


ചെയ്തു. 21അതിനാല്‍ തടവില്‍നിന്നും മോചി 
തരായി വന്ന മുഴുവന്‍ യിസ്രായേലുകാരും 


എസ്രാ 6:22-7:21 


പെസഹാസദ്യ കഴിച്ചു. ആ രാജ്യത്തു വസി 
ക്കുന്നവരുടെ അശുദ്ധവസ്തൂക്കള്‍ മൂലം അശു 
ദ്ധരായതിനാല്‍ മറ്റുള്ളവര്‍ സ്വയം ശുദ്ധീകരിക്കു 
കയും ചെയ്തു. ശുദ്ധീകരിക്കപ്പെട്ടവരും പെസ 
ഹാഭക്ഷണത്തില്‍ പങ്കുകൊണ്ടു. യിസ്രായേലി 
ന്‍െറ ദൈവമാകുന്ന യഹോവയുടെയടുക്കല്‍ 
സഹായത്തിനായി പോകുന്നതിനാണവര്‍ 
അങ്ങനെ ചെയ്തത്‌. 22അത്യാഹറ്റാദത്തോടെ 
അവര്‍ പുളിപ്പില്ലാത്ത അപ്പത്തിനന്‍െറ ഉത്സവം 
എഴു ദിവസം കൊണ്ടാടി. അശ്ലൂര്‍ രാജാവിന്‍െറ 
മനഃസ്ഥിതി മാറ്റിക്കൊണ്ട്‌ യഹോവ അവരെ 
ആഹ്്റാദചിത്തരാക്കി. അതിനാല്‍ അശ്ശൂര്‍രാജാ 
വ്‌, ദൈവത്തിനെ ആലയനിര്‍മ്മാണത്തിന്‌ 
അവരെ സഹായിക്കുകയും ചെയ്തിരുന്നു. 








എസ്രാ യെരൂശലേമിലേക്കു വരുന്നു 

ഇതിനൊക്കെ ശേഷം പാര്‍സിരാജാവായ 
വി ഭരണകാലത്ത്‌ 
എസ്രാ ബാബിലോണില്‍നിന്നും യെരുശലേ 
മിലേക്കു വന്നു. സൈരായാവിനന്‍െറ പുത്രനായി 
രുന്നു എസ്രാ. അസര്യാവിന്‍െറ പുത്രനായി 
രുന്നു സെരായാവ്‌. ഹില്‍ക്കീയാവിനന്‍െറ പുത്ര 
നായിരുന്നു അസര്യാവ്‌. 2ഹില്‍ക്കീയാവ്‌ ശല്ലൂ 
മിന്‍െറ പുത്രന്‍. ശല്ലൂം സാദോക്കിന്‍െറ പുത്രന്‍. 
അഹീത്തൂബിന്‍െറെ പുത്രനായിരുന്നു സാദോ 
ക്ക്‌. 3അമര്യാവിന്‍െറ പുത്രനായിരുന്നു അഹീ 
ത്തൂബ്‌. അസര്യാവിന്‍െറ പുത്രനായിരുന്നു 
അമര്യാവ്‌. മെരായോത്തിന്‍െറ പുത്രനായിരു 
ന്നു അസര്യാവ്‌. 4മെരായോത്ത്‌ സെരഹ്യാവി 
ന്‍െറ പുത്രന്‍. സൌരഹ്യാവ്‌, ഉസ്സിയുടെ പുത്രന്‍. 
ഉസ്തി. ബുക്കിയുടെ പുത്രന്‍. ടബുക്കി അബീശൂ 
വയുടെ പുത്രന്‍. അബീശൂവാ ഫീനെഹാസി 
ന്‍െറ പുത്രന്‍. ഫീനെഹാസ്‌ എലെയാസാരി 
ന്‍െറ പുത്രന്‍. ഉന്നത പുരോഹിതനായ അഹ 
രോന്‍െറ പുത്രനായിരുന്നു എലെയാസാര്‍. 

ബാബിലോണില്‍ നിന്നാണ്‌ എസ്രാ യെരൂ 
ശലേമിലേക്കു വന്നത്‌. എസ്രാ ഒരു അദ്ധ്യാപക 
നായിരുന്നു. മോശെയുടെ നിയമം അയാള്‍ക്കു 
നന്നായറിയാമായിരുന്നു. യിസ്രായേലിന്‍റെ 
ദൈവമാകുന്ന യഹോവ നല്‍കിയതാണ്‌ 
മോശെയുടെ നിയമം. യഹോവ എസ്രയോ 
ടൊപച്പമായിരുന്നതിനാല്‍ അര്‍ത്ഥഹ്ശഷ്ടാരാ 
ജാവ്‌ എസ്രാ ആവശ്യപ്പെട്ടതെല്ലാം നല്‍കി. 
"ധാരാളം യിസ്രായേലുകാര്‍ എസ്രയോടൊപ്പം 
വന്നു. പുരോഹിതര്‍, ലേവ്യര്‍, ഗായകര്‍, ദ്വാര 
പാലകര്‍, ആലയജോലിക്കാര്‍ എന്നിവരായിരു 
ന്നു അവര്‍. അര്‍ത്ഥഹ്ശഷ്ടാരാജാവിനന്‍െറ 
ഏഴാം ഭരണവര്‍ഷത്തിലായിരുന്നു അവര്‍ വന്ന 
ത്‌. &അര്‍ത്ഥഹ്ശഷ്ടാവിന്‍െറ ഏഴാം ഭരണവര്‍ 
ഷത്തിലെ അഞ്ചാം മാസത്തിലാണ്‌ എസ്രാ 
യെരൂശലേമില്‍ എത്തിയത്‌. 9എസ്രയും സംഘ 
വും ഒന്നാം മാസത്തിന്‍റെ ഒന്നാം തീയതി 
തന്നെ ബാബിലോണില്‍നിന്നും തിരിച്ചു. 
അഞ്ചാം മാസത്തിന്‍െറ ഒന്നാം തീയതി അയാള്‍ 
യെരൂശലേമില്‍ എത്തി. യഹോവയാകുന്ന 
ദൈവം എസ്രയോടൊപ്പമായിരുന്നു. 1എസ്ധ്രാ 
തന്‍െറ മുഴുവന്‍ സമയവും യഹോവയുടെ 
നിയമം പഠിക്കുവാനും അനുസരിക്കുവാനും ഉപ 
യോഗിച്ചു. യിസ്രായേല്‍ജനതയെ യഹോവ 
യുടെ നിയമങ്ങളും കല്പനകളും പഠിപ്പിക്കണ 
മെന്ന്‌ എസ്രാ ആഗ്രഹിച്ചു. യിസ്രായേലില്‍ 
ആ നിയമങ്ങള്‍ അനുസരിക്കുന്നതിനു ജന 
ങ്ങളെ സഹായിക്കണമെന്നും അയാള്‍ ആഗ്ര 


ഹിച്ചു. 























486 


എസ്രയ്ക്ക്‌ അര്‍ത്ഥഹ്ശഷ്ടാ 
രാജാവിന്‍െറ കത്ത്‌ 
1എസ്രാ ഒരു പുരോഹിതനും അദ്ധ്യാപകനു 
മായിരുന്നു. യഹോവ യിസ്ധ്രായേലിനു നല്‍ 
കിയ കല്പനകളെയും നിയമങ്ങളെയും പറ്റി 
അയാള്‍ക്ക്‌ നല്ല അറിവായിരുന്നു. അര്‍ത്ഥ 
ഹ്ശഷ്ടാരാജാവ്‌, അദ്ധ്യാപകനായ എസ്ര 
യ്ക്കു നല്‍കിയ കത്തിന്‍െറ ഒരു പകര്‍പ്പാണിത്‌: 


സ്വര്‍ഗ്ഗസ്ഥനായ ദൈവത്തിന്‍െറ നിയമ 
ത്തിന്‍റെ അദ്ധ്യാപകനും പുരോഹിതനു 
മായ എസ്രയ്ക്ക്‌ അര്‍ത്ഥഹ്ശഷ്ടാരാജാവ്‌ 





എഴുതുന്നു: 

ആശംസകള്‍! ഞാന്‍ ഈ ഉത്തരവു 
നല്‍കുന്നു: യിസ്രായേലില്‍ നിന്നും വന്ന 
ഏതൊരാള്‍ക്കും, പുരോഹിതനോ ലേവ്യ 


നോ ആകട്ടെ; എന്‍െറ രാജ്യത്തു വസിക്കുന്ന 
അവര്‍ക്ക്‌ എസ്രയോടൊപ്പം പോകണമെ 
ങ്കില്‍ പോകാം. 

14എസ്രാ, ഞാനും എന്‍റെ ഏഴ്‌ ഉപദേശ 
കരും നിന്നെ അയയ്ക്കുന്നു. നീ യെഹൂദ 
യിലേക്കും യെരുശമിലേക്കും പോകണം. 
നിന്‍െറ ജനത ദൈവത്തിന്‍െറ നിയമങ്ങള്‍ 
എങ്ങനെ അനുസരിക്കുന്നുവെന്നു കാണുക. 
ആ നിയമം നിനക്കു സ്വന്തമായൂണ്ട്‌. 

ഞാനും എനെറെ ഉപദേശകരും യിസ്ധ്രാ 
യേലിലെ ദൈവത്തിന്‌ സ്വര്‍ണ്ണവും വെള്ളി 
യും തരുന്നു. ദൈവം യെരൂശലേമില്‍ വസി 
ക്കുന്നു. ഈ സ്വര്‍ണ്ണവും വെള്ളിയും നീ 
കൊണ്ടുപോകണം. 1ബാബിലോണിലെ 
എല്ലാ പ്രവിശ്യകളിലൂടെയും നീ പോകണം 
നിന്‍െറ ജനങ്ങളില്‍നിന്നു പുരോഹിതരില്‍ 
നിന്നും ലേവ്ൃരില്‍നിന്നും സമ്മാനങ്ങള്‍ 
ശേഖരിക്കുക. ആ സമ്മാനങ്ങള്‍ യെരുശലേ 
മിലെ അവരുടെ ദൈവത്തിന്‍റെ ആലയ 
ത്തിനു വേണ്ടിയുള്ളതാകുന്നു. 

കാളകളെയും ആണാടുകളെയും ആണ്‍ 
കുഞ്ഞാടുകളെയും വാങ്ങാന്‍ ഈ പണം 
ഉപയോഗിക്കുക. ആ ബലികളോടൊലപ്പം 
പോകേണ്ട ധ്യാന്യബലികളും പാനീയയാ 
ഗങ്ങളും വാങ്ങുക. എന്നിട്ട്‌ അവ യെരൂശ 
ലേമിലുള്ള യഹോവയുടെ ആലയത്തിലെ 
യാഗപീഠത്തില്‍ ബലിയര്‍പ്പിക്കുക. 18അതി 
നുശേഷം മിച്ചമുള്ള സ്വര്‍ണ്ണവും വെള്ളിയും 























നിങ്ങള്‍ക്കും മറ്റ്‌ യെഹൂദര്‍ക്കും ഇഷ്ടം 
പോലെ ചെലവാക്കാം. നിങ്ങളുടെ ദൈവ 


ത്തെ സന്തുഷ്ടനാക്കുന്ന തരത്തില്‍ അതു 
ചെലവാക്കുക. ആ സാധനങ്ങളെല്ലാം 
യെരൂശലേമിലെ ദൈവത്തിന്‍െറയടുത്തേ 
ക്കു കൊണ്ടുപോവുക. നിങ്ങളുടെ ദൈവ 
ത്തിന്‍റെ ആലയത്തില്‍ ആരാധനയ്ക്കുള്ള 
താണ്‌ അവയൊക്കെ. 2നിങ്ങളുടെ ദൈവ 
ത്തിന്‍റെ ആലയത്തിലേക്കു മറ്റെന്തെങ്കിലും 
കൂടി വേണമെന്നുണ്ടെങ്കില്‍ അവയെല്ലാം 
നിങ്ങള്‍ക്കു ലഭിക്കും. നിങ്ങള്‍ക്കാവശ്യമുള്ള 
തെന്തും വാങ്ങാന്‍ രാജാവിന്‍െറ ഖജനാ 
വില്‍നിന്നും പണമെടുക്കാം. ഇനി, ഞാന്‍, 
അര്‍ത്ഥഹ്ശഷ്ടാരാജാവ്‌ ഈ ഉത്തരവു നല്‍ 
കുന്നു: യുഫ്രട്ടീസുനദിക്കു പടിഞ്ഞാറ്‌ രാജാ 
വിററ പണം കയ്യിലുള്ള എല്ലാവരും എസ്ര 
യ്ക്ക്‌ ആവശ്ൃമുള്ളതെല്ലാം കൊടുക്കണമെ 
ന്ന്‌ ഞാന്‍ കല്പിക്കുന്നു. എസ്രാ ഒരു പുരോ 
ഹിതനും സ്വര്‍ഗ്ഗസ്ഥനായ ദൈവത്തിന്‍െറ 
നിയമങ്ങളുടെ അദ്ധ്യാപകനുമാണ്‌. ഇതെ 














487 


ല്ലാം വളരെ വേഗത്തിലും പൂര്‍ണ്ണമായും 
ചെയ്യുക. 2എസ്രയ്ക്ക്‌ ഇത്രയും സാധന 
ങ്ങള്‍ നല്‍കണം: നൂറു താലന്ത്‌ വെള്ളി, 
നൂറു കോര്‍ ഗോതമ്പ്‌, നൂറു ബാത്‌ എണ്ണ, 
നൂറു ബാത്‌ വീഞ്ഞ്‌, ആവശ്യത്തിന്‌ ഉപ്പ. 
23എസ്രയ്ക്കു നല്‍കപ്പെടണമെന്നു സ്വര്‍ഗ്ഗ 
ത്തിലെ ദൈവം കല്ലിച്ചതെല്ലാം എത്രയും 
വേഗത്തിലും പൂര്‍ണ്ണമായും അയാള്‍ക്കു 
നല്‍കിയിരിക്കണം. സ്വര്‍ഗ്ഗസ്ഥനായ ദൈവ 
ത്തിന്‍റെ ആലയത്തിനുവേണ്ടി അതെല്ലാം 
ചെയ്യുക. എന്റെറ രാജ്യത്തിനോ എന്റെ 
പുത്രന്മാര്‍ക്കോ എതിരേ യഹോവയുടെ 
കോപം ഉണ്ടാകുന്നതിന്‌ ഞങ്ങളാഗ്രഹിക്കു 
ന്നില്ല. 

24പുരോഹിതന്മാര്‍, ലേവ്യര്‍, ഗായകര്‍, 
കാവല്‍ക്കാര്‍, ആലയജോലിക്കാര്‍, ആലയ 
ത്തിലെ മറ്റു ജോലിക്കാര്‍ എന്നിവരെക്കൊ 
ണ്ടൊക്കെ കരം അടപ്പിക്കുന്നത്‌ നിയമത്തിനു 
വിരുദ്ധമാണെന്ന്‌ ഞാന്‍ നിങ്ങളെ അറിയി 
ക്കാനാഗ്രഹിക്കുന്നു. അവര്‍ കരമോ രാജാവി 
നുള്ള കപ്പമോ മറ്റു നികുതികളോ കൊടുക്കേ 
ണ്ടതില്ല. എസ്രാ, നിനക്കു നിന്‍െറ ദൈവ 
ത്തില്‍നിന്നും ലഭിച്ച ജ്ഞാനം ഉപയോഗി 
ക്കുന്നതിനും മതന്യായാധിപന്മാരെയും 
ആഭ്യന്തരന്യായാധിപന്മാരെയും തെരഞ്ഞെ 
ടുക്കുന്നതിനും നിന്നെ ഞാന്‍ ec 
ടുത്തുന്നു. ഇവര്‍ യൂഹ്രട്ടീസുനദിക്കു പട 
ഞ്ഞാറുള്ള എല്ലാ ജനങ്ങളുടെയുംമേല്‍ ന്യാ 
യവിധി നടത്തും. നിങ്ങളുടെ ദൈവത്തി 
ന്‍െറ നിയമങ്ങളറിയാവുന്നവരുടെമേല്‍ ആ 
ന്യായാധിപന്മാര്‍ വിധി നടത്തും. ആര്‍ക്കെ 
ങ്കിലും ആ നിയമങ്ങള്‍ അറിയില്ലെന്നുണ്ടെ 
ങ്കില്‍ ആ ന്യായാധിപന്മാര്‍ അവരെ ആ 
നിയമങ്ങളെല്ഛറ്റി പഠിപ്പിക്കണം. 26നിങ്ങ 
ളുടെ ദൈവത്തിന്‍െറ നിയമമോ രാജാവി 
ന്‍െറ നിയമമോ അനുസരിക്കാതിരിക്കുന്ന 
വര്‍ ശിക്ഷിക്കപ്പെടണം. കുറ്റത്തിന്റെ കാഠി 
നയമനുസരിച്ച്‌ അവരെ വധശിക്ഷയ്ക്കു 
വിധിക്കുകയോ നാടുകടത്തുകയോ അവ 
രുടെ വസ്തുവകകള്‍ കണ്ടുകെട്ടുകയോ 
തടവിലിടുകയോ വേണം. 














എസ്രാ ദൈവത്തെ വാഴ്ത്തുന്നു 

മനമ്മുടെ പൂര്‍വ്വികരുടെ ദൈവമാകുന്ന 
യഹോവ വാഴ്ത്തപ്പെട്ടവന്‍. യെരൂശലേമില്‍ 
യഹോവയുടെ ആലയത്തെ മഹത്വപ്പെടുത്തു 
കയെന്ന ആശയം രാജാവിന്‍െറ മനസ്സിലുദി 
പ്പിച്ചതു ദൈവമാകുന്നു. 

28രാജാവിന്‍െറയും അദ്ദേഹത്തിന്‍െറ ഉപദേ 
ശകരുടെയും പ്രധാന ഉദ്യോഗസ്ഥന്മാരുടെയും 
മുമ്പില്‍ യഹോവ തന്‍െറ സത്യമായ സ്നേഹം 
എന്നോടു കാട്ടി. യഹോവയാകുന്ന ദൈവം 
എന്നോടൊപ്പമായിരുന്നു. അതെന്നെ ധൈര്യ 
പ്പെടുത്തിയിരുന്നു. യിസ്രായേല്‍നേതാക്കളെ 
എന്നോടൊപ്പം യെരൂശലേമിലേക്കുപോകാ൯ 
ഞാന്‍ ഒരുമിച്ചു കൂട്ടി. 








എസ്രയോടൊപ്പം മടങ്ങുന്ന 
കുടുംബനാഥന്മാര്‍ 
8 എന്നോടൊപ്പം (എസ്രാ) ബാബിലോണില്‍ 
നിന്നും യെരൂശലേമിലേക്കു വന്ന കുടുംബ 
നാഥന്മാര്‍ ഇവരാകുന്നു. അര്‍ത്ഥഹ്ശഷ്ടാരാജാ 
വിന്‍െറ ഭരണകാലത്താണ്‌ ഞങ്ങള്‍ യെരൂശലേ 
മിലേക്കു വന്നത്‌. പേരുകളുടെ പട്ടിക ഇതാ: 





എസ്രാ 7:22-8:18 


2ഫീനെഹാസ്ിന്‍െറ പി൯ഗാമികളില്‍നിന്നും 
ഗേര്‍ശോം; ഈഥാമാരിന്‍റെറ പിന്‍ഗാമികളില്‍ 
നിന്നും ദാനീയേൽ, ദാവീദിന്‍റെ പി൯ഗാമിക 
ളില്‍നിന്നും ഹത്തൂശ്‌; 3ശെഖന്യാവിന്‍െറ പിന്‍ 
ഗാമികളില്‍നിന്നും പാറോശിന്‍െറയും സെഖ 
ര്യാവിന്‍െറയും പിന്‍ഗാമികളും മറ്റു 150 പേരും; 
ദ്വഹത്ത്‌്-മോവാബിന്‍െറ പിന്‍ഗാമികളില്‍ 
നിന്നും സെരഹ്യാവിന്‍െറ പുത്രന്‍ എല്യെഹോ 
വേനായിയും മറ്റ്‌ ഇരുനൂറു പുരുഷന്മാരും; 
ടസത്ഥൂവിന്‍െറ പിന്‍ഗാമികളില്‍നിന്നും യഹാ 
സീയേലിനന്‍െറ പുത്രനായ ശെഖന്യാവും മറ്റു 
മൂന്നൂറു പുരുഷന്മാരും; ആദീന്‍െറ പിന്‍ഗാമി 
കളില്‍ നിന്നും യോനഠഥാനന്‍െറ പുത്രനായ 
ഏബെദും മറ്റ്‌ അന്‍പതു പുരുഷന്മാരും; "ഏലാ 
മിന്‍റെ പി൯ഗാമികളില്‍നിന്നും അഥല്യാ 
വിന്‍െറ പുത്രന്‍ യെശയ്യാവും മറ്റ്‌ എഴുപതു 
പുരുഷന്മാരും; &8ശെഫാത്യാവിന്‍െറ പിന്‍ഗാമി 
കളില്‍നിന്നും മീഖായേലിന്‍െറ പുത്രനായ 
സെബദ്യാവും മറ്റ്‌ എണ്‍പതു പരുഷന്മാരും; 
9ടയോവാബിനന്‍െറ പി൯ഗാമികളില്‍നിന്നും യെ 
ഹീയേലിന്‍െറ പുത്രനായ ഒബദ്യാവും മറ്റ്‌ 218 
പുരുഷന്മാരും; 1ബാനിയുടെ പി൯ഗാമിക 
ളില്‍നിന്നും യോസഫ്യാവിന്‍െറെ പുത്രനായ 
ശെലോമീത്തും മറ്റു 160 പുരുഷന്മാരും; 1ബേ 
ബായിയുടെ പി൯ഗാമികളില്‍നിന്നും ബേബാ 
യിയുടെ പുത്രനായ സെഖര്യാവും മറ്റ്‌ ഇരുപ 
ത്തെട്ടു പുരുഷന്മാരും; 1അസാദിന്‍െറ പിന്‍ഗാ 
മികളില്‍നിന്നും ഹക്കാന്‍െറ പുത്രനായ യോ 
ഹാനാനും മറ്റ്‌ നൂറ്റിപ്പത്തു പുരുഷന്മാരും; 
13അദോനീക്കാമിന്‍െറ പി൯ഗാമികളില്‍നിന്നും 
ഇളയവരില്‍നിന്നുള്ള എലീഫേലെത്ത്‌ യെയീ 
യേല്‍, ശെമയ്യാവ്‌ എന്നിവരും മറ്റ്‌ അറുപതു 
പുരുഷന്മാരും; 14ബിഗ്വായുടെ പി൯ഗാമിക 
ളില്‍നിന്നും ഉഥായിയും സക്കൂറും മറ്റ്‌ എഴുപ 
തു പുരുഷന്മാരും. 








യെരൂശലേമിലേക്കുള്ള മടക്കം 

15അഹവായിലേക്കൊഴുകുന്ന നദിയുടെ കര 
യില്‍ സമ്മേളിക്കാ൯ന്‍ ഞാന്‍ (എസ്രാ) അവരെ 
യെല്ലാം വിളിച്ചുകൂട്ടി. അവിടെ ഞങ്ങള്‍ മൂന്നു 
ദിവസത്തേക്കു പാളയമടിച്ചു. ആ ജനക്കൂട്ട 
ത്തില്‍ പുരോഹിതരുണ്ടെങ്കിലും ലേവ്യരില്ലെ 
ന്ന്‌ ഞാന്‍ മനസ്സിലാക്കി. 1അതിനാല്‍ ഞാന്‍ 
ഈ നേതാക്കളെ വിളിച്ചു വരുത്തി. എലീയേ 
സെര്‍, അരീയേല്‍, ശെമയ്യാവ്‌, എല്‍നാഥാന്‍, 
യാരീബ്‌, എല്‍നാഥാന്‍, നാഥാന്‍, സെഖര്യാവ്‌, 
മെശുല്ലാം. യോയാരീബിനെയും എല്‍നാഥാനെ 
യുംകൂടി ഞാന്‍ വിളിച്ചു. (അദ്ധ്യാപകരായിരു 
ന്നു ഇവര്‍.) 17അവരെ ഞാന്‍ ഇദ്ദോവിന്‍െറെ 
അടുത്തേക്കയച്ചു. കാസിഫ്യാനഗരത്തിലെ 
നേതാവായിരുന്നു ഇദ്ദോ. ഇദ്ദോവിനോടും 
അയാളുടെ ബന്ധുക്കളോടും എന്താണു പറയേ 
ണ്ടതെന്ന്‌ ഞാന്‍ അവരോടു പറഞ്ഞിരുന്നു. 
കാസിഫ്യായിലെ ആലയത്തില്‍ ശുശ്രൂഷ നട 
ത്തുകയായിരുന്നു അയാളുടെ ബന്ധുക്കള്‍. ദൈ 
വത്തിന്‍െറ ആലയംപണിക്ക്‌ ഇദ്ദോ ഞങ്ങള്‍ക്കു 
പണിക്കാരെ അയച്ചുതരുന്നതിനായിരുന്നു 
ഞാനവരെ ഇദ്ദോവിന്‍െറ അടുത്തേക്കയച്ചത്‌. 
18 ദെവം ഞങ്ങളോടൊപ്പമായിരുന്നതിനാല്‍ 
ഇദ്ദോവിന്‍െറ ബന്ധുക്കള്‍ ഈ ആളുകളെ 
ഞങ്ങളുടെ അടുക്കലേക്കയച്ചു: 

മഹ്റിയുടെ പിന്‍ഗാമികളില്‍നിന്നും ജ്ഞാ 

നിയായ ശേരബ്യാവ്‌. ലേവിയുടെ 
പുത്രന്മാരിലൊരുവനായിരുന്നു മഹറ്റി. 





എസ്രാ 8:19-9:1 


ലേവി, യിസ്രായേലിന്‍റെ പുത്രന്മാരി 
ലൊരാളായിരുന്നു. ശേരബ്യാവിനന്‍െറ 
പുത്രന്മാരെയും സഹോദരന്മാരെയും 
അയയ്ക്കുകയും ചെയ്തു. ആ കുടുംബ 
ത്തില്‍നിന്നും ആകെ പതിനെട്ടു പേരു 
ണ്ടായിരുന്നു. 

19 മെരാരിയുടെ പി൯ഗാമികളില്‍നിന്നും 
ഹശബ്യാവിനെയും യെശായ്യാവിനേ 
യുംകൂടി അവര്‍ ഞങ്ങളുടെ അടുത്തേ 
ക്കയച്ചു. അവരുടെ സഹോദരന്മാരേ 
യും അനന്തരവന്മാരേയും അവര്‍ അയ 
ച്ചു. ആ കുടുംബത്തില്‍നിന്നും ആകെ 
ഇരുപതു പേരുണ്ടായിരുന്നു. 

20) ആലയം പണിക്കാരില്‍ 220പേരെയും 
അവര്‍ അയച്ചു. ദാവീദും പ്രധാന 
ഉദ്യോഗസ്ഥന്മാരും, ലേവ്യരും സഹാ 
യിക്കാന്‍ തെരഞ്ഞെടുത്തവരായിരുന്നു 
അവരുടെ പൂര്‍വ്വികര്‍. അവരുടെയെല്ലാ 
വരുടെയും പേരുകള്‍ പട്ടികയിലുണ്ട്‌. 











2മഅവിടെ അഹവാനദിയുടെ തീരത്തു വച്ച്‌ 
ഞങ്ങളെല്ലാവരും ഉപവസിക്കണമെന്ന്‌ ഞാന്‍ 
(എസ്രാ) പ്രഖ്യാപിച്ചു. തങ്ങളുടെ ദൈവത്തി 
ന്‍െറ മുമ്പില്‍ സ്വയം വിനീതരാകുന്നതിനാ 
യിരുന്നു അത്‌. ഞങ്ങള്‍ക്കും ഞങ്ങളുടെ കുട്ടികള്‍ 
ക്കും ഞങ്ങളുടെ സാമഗ്രികള്‍ക്കും ഒരു സുരക്ഷി 
തമായ യാത്ര നല്‍കേണ്ടതിന്‌ ദൈവത്തോടപേ 
ക്ഷിക്കാ൯ ഞങ്ങളാഗ്രഹിച്ചു. 22ഞങ്ങളുടെ 
യാത്രയില്‍ സുരക്ഷയ്ക്കായി അര്‍ത്ഥഹ്ശഷ്ടാ 
രാജാവിനോടു പട്ടാളക്കാരെയും കുതിരക്കാരെ 
യും അയയ്ക്കണമെന്ന്‌ ആവശ്യപ്പെടാന്‍ എനി 
ക്കു ലജ്ജ തോന്നി. വഴിയില്‍ ശത്രുക്കളുണ്ടായി 
രുന്നു. ഞങ്ങള്‍ രാജാവിനോട്‌ ഒരു കാര്യം പറ 
ഞ്ഞിരുന്നതിനാലാണ്‌ സംരക്ഷണം ആവശ്യപ്പെ 
ടാന്‍ ഞങ്ങള്‍ക്കു ലജ്ജ തോന്നിയത്‌. “ഞങ്ങളു 
ടെ ദൈവം അവനില്‍ വിശ്വസിക്കുന്ന ഓരോ 
വ്യക്തിയുടെയും കൂടെയുണ്ട്‌. എന്നാല്‍ അവ 
നില്‍നിന്നും തിരിയുന്നവനോടു അവന്‍ കോ 
പിക്കുകയും ചെയ്യും” എന്നാണ്‌ ഞങ്ങള്‍ അര്‍ 
ത്ഥഹ്ശഷ്ടാരാജാവിനോടു പറഞ്ഞത്‌. 23അതി 
നാല്‍ ഞങ്ങള്‍ ഉപവസിക്കുകയും ഞങ്ങളുടെ 
യാത്രയെപ്പറ്റി ദൈവത്തോടു പ്രാര്‍ത്ഥിക്കുക 
യും ചെയ്തു. 

24അനന്തരം ഞാന്‍ നേതാക്കളായ പുരോഹി 
തന്മാരില്‍നിന്നും പന്ത്രണ്ടു പേരെ തെരഞ്ഞെ 
ടുത്തു. ശേരബ്യാവ്‌, ഹശബ്യാവ്‌, അവരുടെ 
പത്തു സഹോദരന്മാര്‍ എന്നിവരെ ഞാന്‍ തെര 
ഞ്ഞെടുത്തു. 2്8ഖദൈവത്തിന്‍െറെ ആലയത്തിനാ 
യി നല്‍കപ്പെട്ട വെള്ളിയും സ്വര്‍ണ്ണവും ഞാന്‍ 
തൂക്കി. ആ സാധനങ്ങള്‍ ഞാന്‍ തെരഞ്ഞെടുത്ത 
പന്ത്രണ്ടു പുരോഹിതര്‍ക്കുമായി നല്‍കി. അര്‍ 
ത്ഥഹ്ശഷ്ടാരാജാവും അദ്ദേഹത്തിന്‍െറ ഉപദേ 
ഷ്ടാക്കളും അദ്ദേഹത്തിന്‍െറ പ്രധാന ഉദ്യോഗ 
സ്ഥന്മാരും ബാബിലോണിലുള്ള യിസ്രായേലു 
കാരും ദൈവത്തിന്‍െറ ആലയത്തിലേക്കു നല്‍ 
കിയതാണ്‌ ആ സാധനങ്ങള്‍. 26അതെല്ലാം 
ഞാന്‍ തൂക്കി. അറൂന്നൂറ്റന്പതു താലന്തു വെള്ളി 
യുണ്ടായിരുന്നു. നൂറു താലന്തു വെള്ളിപ്പാത്ര 
ങ്ങളും സാധനങ്ങളും ഉണ്ടായിരുന്നു. 27കൂടാതെ 
ഇരുപതു സ്വര്‍ണ്ണപ്പാത്രങ്ങളും ഞാനവര്‍ക്കു 
നല്‍കി. പാത്രങ്ങള്‍ക്ക്‌ ആയിരം തങ്കക്കാള്‍ ഭാര 
മുണ്ടായിരുന്നു. സ്വര്‍ണ്ണത്തോളം വിലയുള്ള 
മിനുക്കിയ ഓടിലുണ്ടാക്കിയ മനോഹരമായ 
രണ്ടു പാത്രങ്ങളും ഞാനവര്‍ക്കു നല്‍കി. 22അന 











488 


ന്തരം ഞാന്‍ ആ പന്ത്രണ്ടു പുരോഹിതന്മാ 
രോടും പറഞ്ഞു: “നിങ്ങളും ഈ സാധനങ്ങളും 
യഹോവയ്ക്കു വിശുദ്ധങ്ങളാകുന്നു. നിങ്ങളുടെ 
പൂര്‍വ്വികരുടെ ദൈവമാകുന്ന യഹോവയ്ക്കു 
ജനങ്ങള്‍ നല്‍കിയതാണ്‌ ഈ വെള്ളിയും സ്വര്‍ 
ണ്ണവും. 2അതിനാല്‍ ഇവയൊക്കെ ശ്രദ്ധയോടെ 
സൂക്ഷിക്കുക. യെരുശലേമിലെ ആലയനേതാ 
ക്കളെ നിങ്ങളവ ഏല്ലിക്കുംവരെ നിങ്ങള്‍ക്കാണ 
വയുടെ ഉത്തരവാദിത്വം. പ്രധാന ലേവ്യരേ 
യും യിസ്രായേലിലെ കുടുംബനാഥന്മാരെയും 
നിങ്ങളവ ഏല്ലിക്കണം. അവരത്‌ തൂക്കിനോക്കി 
യെരൂശലേമില്‍ യഹോവയുടെ ആലയത്തിലെ 
മുറികളില്‍ വയ്ക്കും. 

30അതിനാല്‍, എസ്രാ തൂക്കിക്കൊടുത്ത സ്വര്‍ 
ണ്ണവും വെള്ളിയും വിശേഷവസ്തുക്കളും 
പുരോഹിതന്മാരും ലേവ്ൃരും സ്വീകരിച്ചു. 
യെരുശലേമിലെ ദൈവത്തിന്‍െറ ആലയത്തി 
ലേക്ക്‌ അവ കൊണ്ടുവരണമെന്ന്‌ അവര്‍ നിർദ്ദേ 
ശിക്കപ്പെട്ടിരുന്നു. 

ഒന്നാം മാസത്തിന്‍െറ പന്ത്രണ്ടാം ദിവസം 
ഞങ്ങള്‍ അഹവാനദിക്കരയില്‍നിന്നും യെരൂശ 
ലേമിലേക്കു യാത്രയാരംഭിച്ചു. ദൈവം ഞങ്ങ 
ളോടൊപ്പമുണ്ടാവുകയും വഴിയിലുടനീളം 
ശത്രുക്കളില്‍നിന്നും കള്ളന്മാരില്‍നിന്നും ഞങ്ങ 
ളെ രക്ഷിക്കുകയും ചെയ്തു. 32അനന്തരം 
ഞങ്ങള്‍ യെരൂശലേമില്‍ എത്തി. മൂന്നുദിവസം 
ഞങ്ങളവിടെ വിശ്രമിച്ചു. 33നാലാം ദിവസം 
ഞങ്ങള്‍ ആലയത്തിലേക്കുചെന്ന്‌ സ്വര്‍ണ്ണവും 
വെള്ളിയും വിശേഷവസ്തുക്കളും തൂക്കി 
നോക്കി. അവയെല്ലാം ഞങ്ങള്‍ പുരോഹിത 
നായ ഉനരിയാവിന്‍െറ പുത്രന്‍ മെരേമോ 
ത്തിനെ ഏലിച്ചു. ഫീനെഹാസിനന്‍െറ പുത്ര 
നായ എലെയാസാര്‍ മെരേമോത്തിനോടൊച്പ 
മുണ്ടായിരുന്നു. ലേവ്ൃരും യേശുവയുടെ 
പുത്രര്‍ യോസാബാദും ബിന്നുവിയുടെ 
പുത്രന്‍ നോവദ്യാവും അവരോടൊപ്പമുണ്ടായി 
രുന്നു. 3ഞങ്ങള്‍ എല്ലാം എണ്ണുകയും തൂക്കു 
കയും ചെയ്തു. അനന്തരം ഞങ്ങള്‍ ആകെ 
തൂക്കം എഴുതിവച്ചു. 

35അതിനുശേഷം, പ്രവാസത്തില്‍നിന്നും സ്വ 
ദേശത്തേക്കു മടങ്ങിവന്ന യെഹൂദന്മാര്‍ യിസ്ധ്രാ 
യേലിന്‍്റെ ദൈവത്തിനു ഹോമയാഗങ്ങള്‍ 
അര്‍പ്പിച്ചു. അവര്‍ മുഴുവന്‍ യിസ്രായേലിനു 
മായി തൊണ്ണൂറ്റിയാറ്‌ ആണാടുകളെയും എഴു 
പത്തിയേഴ്‌ ആണ്‍ കുഞ്ഞാടുകളെയും പന്ത്രണ്ട്‌ 
ആണ്‍കോലാടുകളെയും പാപബലിയായി 
അര്‍പ്പിച്ചു. അതെല്ലാം യഹോവയ്ക്കുള്ള ഹോമ 
യാഗമായിരുന്നു. 

36അനന്തരം അവര്‍ അര്‍ത്ഥഹ്ശഷ്ടാരാജാ 
വിന്‍െറ കത്ത്‌ രാജകീയനേതാക്കള്‍ക്കും യൂഫ്ഥ 
ട്ടീസുനദിക്കൂ പടിഞ്ഞാറുള്ള രാജാധികാരികള്‍ 
ക്കും നല്‍കി. എന്നിട്ട്‌ ആ നേതാക്കള്‍ യിസ്ധ്രാ 
യേല്‍ജനതയ്ക്കും ആലയത്തിനും തങ്ങളുടെ 
പിന്തുണ പ്രഖ്യാപിച്ചു. 

















യെഹുദന്മാരല്ലാത്തവരുമായുള്ള 
വിവാഹങ്ങള്‍ 
ഞങ്ങള്‍ ഇവയെല്ലാം നിര്‍വ്വഹിച്ചു കഴിഞ്ഞ 
പ്പോള്‍ യിസ്രായേലിലെ ജനനേതാക്കള്‍ 
എന്റെയടുത്തു വന്നു. അവര്‍ പറഞ്ഞു, 
“എസ്രാ, യിസ്രായേല്‍ജനത ഞങ്ങള്‍ക്കു ചുറ്റും 
വസിക്കുന്ന മറ്റു ജനതകളില്‍നിന്നു വേര്‍പെട്ടു 
ജീവിച്ചിട്ടില്ല. പുരോഹിതരും ലേവൃരും വേറിട്ടു 





489 


കഴിഞ്ഞിട്ടില്ല. കനാന്യർ, ഹിത്യര്‍, പെരിസ്യർ, 
യെബൂന്ധ്യര്‍, അമ്മോന്യര്‍, മോവാബ്യര്‍, ഈജി 
പ്തുകാര്‍, അമോര്യര്‍ എന്നിവരുടെ ദുഷ്പ്രവ്ൃ 
ത്തികളുടെ സ്വാധീനത്തിലാണ്‌ യിസ്രായേല്‍ 
ജനത. 2യിസ്രായേലുകാര്‍ ഞങ്ങള്‍ക്കു ചുറ്റി 
ലുമുള്ളവരുമായി വിവാഹബന്ധമുണ്ടാക്കി. 
വിശിഷ്ടജനതയായിരിക്കേണ്ടവരാണ്‌ യിസ്രാ 
യേലുകാര്‍. എന്നാലിപ്പോള്‍ അവര്‍ തങ്ങള്‍ക്കു 
ചുറ്റും വസിക്കുന്നവരുമായി കലര്‍ന്നിരിക്കുന്നു. 
യിസന്രായേൽജനതയുടെ നേതാക്കളും പ്രധാന 
ഉദ്യോഗസ്ഥന്മാരുമാണ്‌ ഇക്കാര്യത്തില്‍ തെറ്റായ 
മാതൃക കാട്ടിയത്‌.” 3ഞാനിതു കേട്ടപ്പോള്‍ വല്ലാ 








എസ്രാ 9:2-10:2 


14ദൈവമേ, ഞങ്ങളിപ്പോള്‍ നിന്നോടെന്തു 
പറയും? നിന്നെ അനുസരിക്കുന്നതു ഞങ്ങള്‍ 
വീണ്ടും നിര്‍ത്തിയിരിക്കുന്നു! 1ദൈവമേ, നീ 
നിന്‍െറ ദാസന്മാരായ പ്രവാചകരിലൂടെ ആ 
കല്പനകള്‍ ഞങ്ങള്‍ക്കു തന്നു. നീ പറഞ്ഞു: 
“നിങ്ങള്‍ ചെന്നു താമസിച്ചു സ്വന്തമാക്കാ൯ 
പോകുന്ന ആ സ്ഥലം അശുദ്ധമായ സ്ഥലമാണ്‌. 
അവിടെ വസിക്കുന്ന ജനങ്ങള്‍ ചെയ്തിരി 
ക്കുന്ന വലിയ തിന്മകളാലാണ്‌ അത്‌ അശുദ്ധമാ 
യത്‌. ഈ സ്ഥലത്തുള്ള എല്ലായിടത്തും അവര്‍ 
വളരെ തിന്മകള്‍ ചെയ്തു. അവര്‍ തങ്ങളുടെ 
പാപങ്ങളാല്‍ ഈ ദേശത്തെ മലിനമാക്കി. 





തെയായി. അതിനാല്‍ ഞാനെനന്‍െറ മേലങ്കിയും 
നീളന്‍ കുപ്പായവും വലിച്ചുകീറി എന്‍െറ ദുഃഖം 
പ്രകടിപ്പിച്ചു. ഞാനെന്റെ തലയിൽനിന്നും 
താടിയില്‍നിന്നും രോമങ്ങള്‍ പിഴുതു. ഞാന്‍ 
ഞെട്ടിത്തരിച്ചിരുന്നുപോയി. “അപ്പോള്‍, ദൈവ 
ത്തിന്‍റെ നിയമത്തെ ആദരിച്ചിരുന്നവരൊക്കെ 
ഭയന്നുവിറച്ചു. പ്രവാസത്തില്‍നിന്നും മടങ്ങി 
വന്ന യിസ്രായേലുകാര്‍ ദൈവത്തോടു വിശ്വ 
സ്തരായിരുന്നില്ല എന്നതിനാലാണ്‌ ഭയന്നത്‌. 
ഞാന്‍ ഞെട്ടിത്തരിച്ചു പോയി. സായാഹ്ന 
ബലിയാകുംവരെ ഞാന്‍ താഴെയിരുന്നു. അവ 
രെല്ലാം എന്‍െറ ചുറ്റിലും കൂടുകയും ചെയ്തു. 

ടഅനന്തരം, സായാഹ്നബലിക്കു സമയമായ 
പ്പോള്‍ ഞാനെഴുന്നേറ്റു. അവിടിരിക്കുമ്പോള്‍ 
ഞാന്‍ എനിക്കു തന്നെ നാണക്കേടുണ്ടാക്കിയിരു 
ന്നു. എനെറെ നീളന്‍ കുപ്പായവും മേലങ്കിയും 
കീറിയിരുന്നു. ഞാന്‍ മൂട്ടില്‍ നിന്ന്‌ എന്‍െറ 
കൈകള്‍ എന്‍െറ ദൈവമാകുന്ന യഹോവ 
യ്ക്കുനേരെ വിരിച്ചു. അനന്തരം ഞാ൯ 
ഇങ്ങനെ പ്രാര്‍ത്ഥിച്ചു: 

എന്‍െറ ദൈവമേ, നിന്‍െറ മുഖത്തു നോ 
ക്കാന്‍ എനിക്കു ലജ്ജതോന്നുന്നു. കാരണം 
ഞങ്ങളുടെ പാപങ്ങള്‍ ഞങ്ങളുടെ തലയ്ക്കു 
മുകളിലേക്കുയര്‍ന്നതിനാല്‍ ഞാന്‍ ലജ്ജിക്കുന്നു. 
ഞങ്ങളുടെ പാപം സ്വര്‍ഗ്ഗത്തോളം ഉയര്‍ന്നിരി 
ക്കുന്നു. "ഞങ്ങളുടെ പാപം ഞങ്ങളുടെ പൂര്‍വ്വി 
കരുടെ കാലം മുതല്‍ ഇന്നുവരെ വളരെ വളരെ 
യുണ്ട്‌. ഞങ്ങള്‍ പാപം ചെയ്തതിനാല്‍ ഞങ്ങ 
ളുടെ രാജാക്കന്മാരും പുരോഹിതരും ശിക്ഷിക്ക 
പ്പെട്ടു. വിദേശരാജാക്കന്മാര്‍ ഞങ്ങളെ ആക്രമി 
ക്കുകയും ഞങ്ങളുടെയാളുകളെ തടവുകാരായി 
കൊണ്ടു പോവുകയും ചെയ്തു. ആ രാജാക്ക 
ന്മാര്‍ ഞങ്ങളുടെ സമ്പത്ത്‌ കവര്‍ന്നെടുക്കുക 
യും ഞങ്ങളെ അപമാനിക്കുകയും ചെയ്തു. 
ഇന്നും അങ്ങനെ തന്നെയാണ്‌. 

എന്നാല്‍ ഒടുവിലിപ്പോള്‍ നീ ഞങ്ങളോടു 
കാരുണ്യം കാട്ടി. ഞങ്ങളില്‍ ചിലരെ ഒരു അന്യ 
ദേശത്തെ പ്രവാസത്തില്‍നിന്നും രക്ഷപ്പെടു 
വാനും ഈ വിശുദ്ധസ്ഥലത്തു വരാനും നീ 
അനുവദിച്ചു. യഹോവേ നീ ഞങ്ങള്‍ക്കു ഞങ്ങ 
ളുടെ അടിമത്തത്തില്‍നിന്നും ആശ്വാസവും 
പുതിയൊരു ജീവിതവും തന്നു. %*അതെ, ഞങ്ങള്‍ 
അടിമകളായിരുന്നു പക്ഷേ ഞങ്ങളെ എന്നെ 
ന്നേക്കും അടിമകളായി തുടരാന്‍ നീ അനുവദി 
ചില്ല. നീ ഞങ്ങളോടു കരുണ കാട്ടി. പാര്‍സി 
രാജാവിനെക്കൊണ്ട്‌ നീ ഞങ്ങളോടു കരുണ 
കാണിപ്പിച്ചു. നിന്റെ ആലയം നശിപ്പിക്ക 























12അതിനാല്‍ യിസ്രായേലുകാരേ, അവരുടെ 
കുട്ടികളെ വിവാഹം കഴിക്കാന്‍ നിങ്ങളുടെ 
കുട്ടികളെ അനുവദിക്കരുത്‌. ആ ജനങ്ങളോടു 
ചേരരുത്‌! അവരുടേതൊന്നും ആവശ്യപ്പെടരുത്‌! 
എന്റെ കല്വനകളനുസരിച്ചുകൊണ്ട്‌ നിങ്ങ 
ള്‍ക്കു ശക്തരായിരിക്കാനും ആ ദേശത്തെ മുഴു 
വന്‍ നന്മയുമനുഭവിക്കാനും കഴിയും. കൂടാതെ 
നിങ്ങള്‍ക്ക്‌ ഈ സ്ഥലം കൈവശം വയ്ക്കാനും 
നിങ്ങളുടെ കുട്ടികള്‍ക്കു നല്‍കാനും കഴിയും.” 

ഞങ്ങള്‍ക്കു സംഭവിച്ച ദുരിതങ്ങള്‍ ഞങ്ങ 
ളുടെ തന്നെ വീഴ്ചയാണ്‌. ഞങ്ങള്‍ തിന്മകള്‍ 
ചെയ്യുകയും ധാരാളം അപരാധങ്ങള്‍ ഉണ്ടാക്കു 
കയും ചെയ്തു. എന്നാല്‍, ഞങ്ങളുടെ ദൈവ 
മാകുന്ന നീ ഞങ്ങള്‍ അര്‍ഹിച്ചതില്‍നിന്നും 
വളരെ കുറഞ്ഞ ശിക്ഷയേ ഞങ്ങള്‍ക്കു തന്നുള്ളൂ. 
ഞങ്ങള്‍ കൊടുംപാപങ്ങളാണു ചെയ്തിരു 
ന്നത്‌. ഞങ്ങള്‍ക്കു കടുത്ത ശിക്ഷ ലഭിക്കേണ്ടിയു 
മിരുന്നു. ഞങ്ങളില്‍ ചിലരെ ഒരു അന്യദേശ 
ത്തെ പ്രവാസത്തില്‍നിന്നും രക്ഷപ്പെടാന്‍ നീ 
അനുവദിക്കുകപോലും ചെയ്തു. 4അതിനാല്‍ 
നിന്‍െറ കല്പനകള്‍ ലംഘിക്കരുതെന്ന്‌ ഞങ്ങള്‍ 
ക്കറിയാം. ഞങ്ങള്‍ അവരെ വിവാഹം കഴി 
ക്കാന്‍പാടില്ല. അവര്‍ ദുഷ്പ്രവൃത്തികള്‍ ചെയ്യു 
ന്നു. ദൈവമേ, ഞങ്ങള്‍ തുടര്‍ന്നും അവരെ 
വിവാഹം കഴിച്ചാല്‍ നീ ഞങ്ങളെ നശിപ്പി 
ക്കുമെന്ന്‌ ഞങ്ങള്‍ക്കറിയാം! അപ്പോള്‍ യിസ്രാ 
യേല്‍ജനതയില്‍ ഒരുവന്‍ പോലും അവശേഷി 
ക്കുകയുമില്ല. 

15യിസ്രായേലിന്‍െറ ദൈവമാകുന്ന യഹോ 
വേ, നീ നന്മ നിറഞ്ഞവനാകുന്നു! ഇപ്പോഴും 
ഞങ്ങളില്‍ കുറേപേരെ നീ ജീവനോടെ വിട്ടു. 
അതെ, ഞങ്ങള്‍ അപരാധികളാണ്‌! ഞങ്ങളുടെ 
പാപം മൂലം ഞങ്ങളിലൊരുവനും നിന്‍െറ 
മുമ്പില്‍ നില്‍ക്കാനും പാടില്ല. 








ജനങ്ങള്‍ പാപം സമ്മതിക്കുന്നു 
Oca പ്രാര്‍ത്ഥിക്കുകയും കുറ്റസമ്മതം 

നടത്തുകയുമായിരുന്നു. ദൈവത്തിന്‍െറ 
ആലയത്തിനു മുമ്പില്‍ അയാള്‍ കഠിനമായി 
കരയുകയും നമസ്കരിക്കുകയുമായിരുന്നു. 
എസ്രാ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കവേ, 
സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമടങ്ങുന്ന 
വലിയൊരു സംഘം യിസ്രായേലുകാര്‍ അയാ 
ള്‍ക്കു ചുറ്റും കൂടി. അവരും വളരെയധികം നില 
വിളിക്കുന്നുണ്ടായിരുന്നു. 2അനന്തരം, ഏലാമി 
നെറ പി൯ഗാമികളിലൊരാളായ യെഹീയേ 
ലിനന്‍െറെ പുത്രനായ ശെഖന്യാവ്‌ എസ്രയോടു 








പ്പെട്ടു. പക്ഷേ നിന്‍െറ ആലയം പുതുക്കിപ്പണി 
തുറപ്പിക്കാന്‍ നീ ഞങ്ങള്‍ക്ക്‌ പുതിയ ജീവിതം 
തന്നു. ദൈവമേ, യെഹുദയ്ക്കും യെരൂശലേ 
മിനും സംരക്ഷണമേകാ൯ ഒരു കോട്ട പണി 
യാന്‍ നീ ഞങ്ങളെ സഹായിച്ചു. 


സംസാരിച്ചു. ശെഖന്യാവ്‌ പറഞ്ഞു, “ഞങ്ങള്‍ 
ദൈവത്തോടു വിശ്വസ്തരായിരുന്നില്ല. 
ഞങ്ങള്‍ ഞങ്ങള്‍ക്കു ചുറ്റുമുള്ളവരെ വിവാഹം 
കഴിച്ചു. പക്ഷേ, ഞങ്ങളങ്ങനെ ചെയ്തിട്ടുണ്ടെ 








എസ്രാ 10:3-24 


ങ്കിലും യിസ്രായേലിന്‌ ഇനിയും പ്രതീക്ഷയ്ക്കു 
വകയുണ്ട്‌. ഇപ്പോള്‍ ഞങ്ങള്‍ ഞങ്ങളുടെ 
ദൈവത്തിനു മുമ്പില്‍ ഒരു കരാറുണ്ടാക്കുകയും 
ആ സ്ത്രീകളെയും അവരുടെ കുട്ടികളെയും 
പറഞ്ഞയയ്ക്കുകയും ചെയ്യട്ടേ. എസ്രയുടെയും 
ദൈവത്തിന്‍െറ നിയമങ്ങളോടു ആദരവു പുല 
ര്‍ത്തുന്നവരുടെയും ഉപദേശങ്ങളനുസരിക്കുന്ന 
തിനാണു ഞങ്ങളങ്ങനെ ചെയ്യുന്നത്‌. ഞങ്ങള്‍ 
ദൈവത്തിന്‍റെ നിയമം അനുസരിക്കും. 
4 എസ്രാ, എഴുന്നേല്‍ക്കൂ. ഇതു നിന്‍െറ ഉത്തരവാ 
ദിത്വമാണെങ്കിലും ഞങ്ങള്‍ നിന്നെ പിന്തുണ 
യ്ക്കും. അതിനാല്‍ ധൈര്യത്തോടെ അങ്ങനെ 
ചെയ്യുക.” 

അതിനാല്‍ എസ്രാ എഴുന്നേറ്റു. താന്‍ പറ 
ഞ്ഞതൊക്കെ ചെയ്യാമെന്ന്‌ അയാള്‍ പ്രധാന 
പുരോഹിതരെക്കൊണ്ടും ലേവ്യരെക്കൊണ്ടും 
യിസ്രായേലുകാരെക്കൊണ്ടും സത്യം ചെയ്യിച്ചു 
അനന്തരം എസ്രാ ദൈവത്തിന്‍െറ ആലയത്തി 
നു മുമ്പില്‍നിന്നും പോയി. എല്യാശീബിനന്‍െറെ 
പുത്രനായ യെഹോഹാനാനന്‍െറ മുറിയിലേ 
ക്കാണ്‌ എസ്രാ പോയത്‌. അവിടെ വച്ച എസ്രാ 
ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്തില്ല. 
ദൈവകല്പനകള്‍ ലംഘിച്ച്‌ മടങ്ങിയെത്തിയ 
പ്രവാസികളെല്പറ്റിയോര്‍ത്ത്‌ വളരെ ദുഃഖിത 
നായിരുന്നതിനാലാണ്‌ എസ്രാ അങ്ങനെ ചെ 
യ്തത്‌. ?അനന്തരം അയാള്‍ യെഹൂദയിലും 
യെരൂശലേമിലുമുള്ള എല്ലായിടങ്ങളിലേക്കും 
ഒരു സന്ദേശമയച്ചു. പ്രവാസത്തില്‍നിന്നും മട 
ങ്ങിവന്ന മുഴുവന്‍ ആളുകളോടും യെരൂശലേ 
മില്‍ സമ്മേളിക്കാനായിരുന്നു ആ സന്ദേശം. 
മൂന്നു ദിവസത്തിനുള്ളില്‍ യെരുശലേമിലെ 








490 


നും വയ്യ. ഞങ്ങള്‍ വളരെ ഗരരവമുള്ള പാപ 
ങ്ങള്‍ ചെയ്തിരിക്കുന്നതിനാല്‍ ഈ പ്രശ്നം 
ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളില്‍ ഞങ്ങള്‍ക്കു 
പരിഹരിക്കാനാവില്ല. 4ഇവിടെ കൂടിയിരിക്കു 
ന്ന എല്ലാവര്‍ക്കുംവേണ്ടി നമ്മുടെ നേതാക്കന്മാര്‍ 
തീരുമാനമെടുക്കട്ടെ. അനന്തരം വിദേശവനിത 
യെ വിവാഹം കഴിച്ച, നമ്മുടെ പട്ടണങ്ങളി 
ലുള്ള ഒരോരുത്തരും ഒരു നിശ്ചിതസമയത്ത്‌ 
യെരൂശലേമില്‍ ഒത്തുചേരട്ടെ. അവര്‍ മൂപ്പന്താ 
രോടും തങ്ങളുടെ പട്ടണങ്ങളിലെ ന്യായാധി 
പന്മാരോടും ഒപ്പം ഇവിടെ വരട്ടെ. അപ്പോള്‍ 
ദൈവം നമ്മോടുള്ള അവന്‍െറ കോപം അവ 
സാനിപ്പിക്കും.” 

15ഏതാനും പേര്‍ മാത്രം ഈ പദ്ധതിക്കെതിരാ 
യിരുന്നു. അസാഹേലിന്‍െറ പുത്രനായ യോ 
നാഥാനും തിക്കയുടെ പുത്രനായ യഹ്‌്സെ 
യാവുമായിരുന്നു അവര്‍. മെശുല്ലാമും ലേവ്യ 
നായ ശബ്വെഥായിയും ആ പദ്ധതിക്കെതിരാ 
യിരുന്നു. 

16അങ്ങനെ, യെരുശലേമിലേക്കു മടങ്ങിവന്ന 
യിസ്രായേലുകാര്‍ ആ പരിപാടി അംഗീക 
രിച്ചു. കുടുംബനാഥന്മാരെ പുരോഹിതനായ 
എസ്രാ തെരഞ്ഞെടുത്തു. ഓരോ ഗോത്രത്തില്‍ 
നിന്നും അയാള്‍ ഓരോരുത്തരെ തെരഞ്ഞെടു 
ത്തു. പേരു വിളിച്ചാണ്‌ ഓരോരുത്തരെയും തെര 
ഞ്ഞെടുത്തത്‌ പത്താം മാസത്തിന്‍റെ ഒന്നാം 
ദിവസം, തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരും തങ്ങ 
ളുടെ ഓരോ സാഹചര്യവും പഠിക്കാനിരുന്നു. 
17ഒന്നാം മാസത്തിന്‍റെ ഒന്നാം ദിവസം അവര്‍ 
വിദേശസ്ത്രീകളെ വിവാഹം ചെയ്തവരുമാ 
യുള്ള ചര്‍ച്ച പൂര്‍ത്തീകരിച്ചു. 








ത്താത്തവനാരായാലും അയാള്‍ക്ക്‌ തന്‍െറ 
വസ്തുവകകളെല്ലാം നഷ്ടമാകും. പ്രധാന 
ഉദ്യോഗസ്ഥന്മാരും മൂപ്പന്മാരുമാണ ആ തീരുമാ 
നമെടുത്തത്‌. കൂടാതെ അയാള്‍ക്ക്‌ താന്‍ വസി 
ക്കുന്ന സ്ഥലത്തെ ജനതയിലൊരാളായിരി 
ക്കാനും സാദ്ധ്യമല്ല. 

അതിനാല്‍ യെഹുദയൂുടെയും ബെന്യാമീ 
ന്‍െറയും കുടുംബങ്ങളില്‍പ്പെട്ട എല്ലാവരും 
മൂന്നു ദിവസത്തിനുള്ളില്‍ യെരൂശലേമില്‍ 
ഒത്തുചേര്‍ന്നു. ഒന്‍പതാം മാസത്തിന്‍െറ ഇരുപ 
താം തീയതി എല്ലാവരും ആലയമുറ്റത്ത്‌ ഒത്തു 
കൂടുകയും ചെയ്തു. സമ്മേളനത്തിന്‍െറ 
കാരണം മൂലവും കനത്ത മഴ മൂലവും അവര്‍ 








വിദേശസ്ത്രീകളെ വിവാഹം 
കഴിച്ചവരുടെ പട്ടിക 

18വിദേശവനിതകളെ വിവാഹം കഴിച്ച 
പുരോഹിതരുടെ പി൯ഗാമികളായവരുടെ 
പേരുകള്‍: 

യോസാദാക്കിനന്‍െറ പുത്രനായ യേശുവയു 
ടെ പി൯ഗാമികളിലും യോശുവയുടെ സഹോ 
ദരന്മാരിലും പെട്ടവര്‍: മയശേയാവ്‌, എലീയേ 
സെര്‍, യാരീബ്‌, ഗെദല്യാവ്‌. 19അവരെല്ലാം 
തങ്ങളുടെ ഭാര്യമാരെ ഉപേക്ഷിക്കാമെന്നു വാക്കു 
നല്‍കി. പിന്നെ അവരോരോരുത്തരും ആട്ടിന്‍ 
പറ്റത്തില്‍നിന്നും ഓരോ ആണാടിനെ വീതം 











വല്ലാതെ വിറച്ചിരുന്നു. 14#അപ്പോള്‍ പുരോഹിത 
നായ എസ്രാ എഴുന്നേറ്റുനിന്നു പറഞ്ഞു, 
“നിങ്ങള്‍ ദൈവത്തോടു വിശ്വസ്തരായിരു 
ന്നില്ല. നിങ്ങള്‍ വിദേശസ്ത്രീകളെ വിവാഹം 
കഴിച്ചു. അങ്ങനെ ചെയ്യുകവഴി യിസ്ധ്രായേ 
ലിനെ നിങ്ങള്‍ കൂടുതല്‍ പാപനിര്‍ഭരമാക്കി. 
11ണഇനി, നിങ്ങള്‍ പാപം ചെയ്തതായി യഹോ 
വയോടു ഏറ്റുപറയണം. നിങ്ങളുടെ പൂര്‍വ്വി 
കരുടെ ദൈവമാകുന്നു യഹോവ. യഹോവ 
യുടെ കല്പന നിങ്ങള്‍ അനുസരിക്കണം. നിങ്ങ 
ള്‍ക്കു ചുറ്റിലും വസിക്കുന്നവരില്‍നിന്നും നിങ്ങ 
ളുടെ വിദേശഭാര്യമാരില്‍നിന്നും സ്വയം വേര്‍ 
പിരിയുക.” 

12അപ്പ്പോള്‍, അവിടെക്കൂടിയിരുന്ന ആ 
സംഘം മുഴുവന്‍ എസ്രയ്ക്കു മറുപടി നല്‍കി. 
അവര്‍ വലിയ ശബ്ദത്തില്‍ ഇങ്ങനെ പറഞ്ഞു, 
“എസ്രാ അതു ന്യായം തന്നെ! നീ പറയുന്ന 











അപരാധബലിക്കായി നല്‍കി. തങ്ങളുടെ അപ 
രാധം മൂലമാണ്‌ അവരങ്ങനെ ചെയ്തത്‌. 

2ണമ്മേരിന്‍െറ പിന്‍ഗാമികളില്‍ നിന്ന്‌ ഹനാ 
നിയും സെബദ്യാവും. 

2ഹാരീമിന്‍െറ പിന്‍ഗാമികളില്‍നിന്ന്‌ മയ 
ശേയാവ്‌, ഏലീയാവ്‌, ശെമയ്യാവ്‌, യെഹീ 
യേല്‍, ഉസ്സീയാവ്‌ എന്നിവര്‍. 

മപശ്ഹൂരിന്‍െറ പിന്‍ഗാമികളില്‍നിന്ന്‌: 
എല്യോവേനായി, മയശേയാവ്‌, യിശ്മായേല്‍, 
നെഥനയേല്‍, യോസാബാദ്‌, എലെയാസാ 
എന്നിവര്‍. 
2ലേവ്യരില്‍നിന്നും വിദേശവനിതകളെ 
വിവാഹം കഴിച്ചവര്‍ ഇവരാകുന്നു: യോസാ 
ബാദ്‌, ശിമെയി, കേലായാവ്‌ (കെലീതാ എന്നും 
വിളിക്കപ്പെടുന്നു), പെഥഹ്യാവ്‌, യെഹൂദാ, 
എലീയേസെര്‍. 
2മര്‍4ഗായകരില്‍ നിന്നും വിദേശവനിതയെ 








കാര്യങ്ങള്‍ ഞങ്ങള്‍ ചെയ്യണം. 1പക്ഷേ ഇവി 
ടെ ധാരാളം പേരുണ്ട്‌. ഇപ്പോഴാകട്ടെ, നല്ല മഴ 
യുമായതിനാല്‍ ഞങ്ങള്‍ക്കു പുറത്തു നിൽക്കാ 


വിവാഹം കഴിച്ചവ൯: എല്യാശീബ്‌. 
പാറാവുകാരില്‍നിന്നും വിദേശവനിതകളെ 
വിവാഹം കഴിച്ചവര്‍: ശല്ലൂം, തേലെം, ഉനരി. 

















491 


മടയിസ്രായേലുകാരില്‍നിന്ന്‌ വിദേശവനിത 
കളെ വിവാഹം കഴിച്ചവര്‍: 

പാരോശിന്‍െറ പി൯ഗാമികളില്‍നിന്നും: 
രമ്യാവ്‌, യിശ്ശിയാവ്‌, മല്‍ക്കീയാവ്‌, മീയാമീന്‍, 
എലെയാസാര്‍, മല്‍ക്കീയാവ്‌, ബെനായാവ്‌. 

2ഏലാമിന്‍െറ പി൯ന്‍ഗാമികളില്‍നിന്നും: മഥ 
ന്യാവ്‌, സെഖര്യാവ്‌, യെഹീയേല്‍, അബ്ദി।, 
യെരേമോത്ത്‌, ഏലീയാവ്‌. 

2 സത്ഥൂവിന്‍൯െറെ പി൯ഗാമികളില്‍നിന്നും: 
എല്യോവേനായി, എല്യാശീബ്‌, മത്ഥന്യാവ്‌, 
യെരേമോത്ത്‌, സാബാദ്‌, അസീസാ. 

28ബേബായിയുടെ പി൯ഗാമികളില്‍നിന്നും: 
യെഹോഹാനാന്‍, ഹനന്യാവ്‌, സബ്ബായി, 
അഫെലായി. 

22ബാനിയുടെ പി൯ഗാമികളില്‍നിന്നും: 
മെശുല്ലാം, മപ്പൂക്ക്‌, അദായാവ്‌, യാശൂബ്‌, 
ശെയാല്‍, യെരേമോത്ത്‌. 

%പഹത്ത്മോവാബിനന്‍െറ പിന്‍ഗാമികളില്‍ 
നിന്നും: അദ്നാ, കെലാല്‍, ബെനായാവ്‌, മയ 
ശേയാവ്‌, മത്ഥന്യാവ്‌, ബെസലയേല്‍, ബിന്നൂ 
വി, മനശ്ശെ. 
3ഹാരീമി൯ന്‍െറെ പി൯ന്‍ഗാമികളില്‍നിന്നും: 
എലിയേസെര്‍, യിശ്ശീയാവ്‌, മല്‍ക്കീയാവ്‌, 











എസ്രാ 10:25-44 


ശെമയ്യാവ്‌, ശിമെയോന്‍, 32ബെന്യാമീന്‍, മല്ലൂ 
ക്ക്‌, ശെമര്യാവ്‌. 

33ഹാശൂമിനന്‍െറെ പിന്‍ഗാമികളില്‍ നിന്നും: 
മത്ഥെനായി, മത്ഥത്ഥാ, സാബാദ്‌, എലീഫേ 
ലെത്ത്‌, യെരേമായി, മനശ്ശെ, ശിമെയി. 

34്ബാനിയുടെ പി൯ഗാമികളില്‍നിന്നും: മയ 
ദായി, അമ്രാം, ഈവേല്‍, 33ബെനായാവ്‌, ബേ 
ദെയാവ്‌, കെലൂഹും, 3വന്യാവ്‌, മെരേമോത്ത്‌, 
എല്യാശീബ്‌, 37മത്ഥന്യാവ്‌, മെത്ഥനായി, 
യാസ്ധു. 

38ബിന്നുൂവിയുടെ പി൯ഗാമികളില്‍നിന്നും: 
ശിമെയി, 

33ശേലെമ്യാവ്‌, നാഥാന്‍, അദായാവ്‌, 
4 തഖ്നദെബായി, ശാശായി, ശാരായി, 4അസ 
രെയേല്‍, ശേലെമാവ്‌, ശമര്യാവ്‌, 42ശല്ലൂം, 
അമര്യാവ്‌, യോസേഫ്‌. 4നെബോവിനന്‍െറെ 
പി൯ഗാമികളില്‍നിന്നും: യെയീയേല്‍, മിത്ഥി 
ത്ഥ്യാവ്‌, സാബാദ്‌, സെബീനാ, യദ്ദായി,, 
യോവേല്‍ ബെനായാവ്‌. 

ഇവരെല്ലാവരും വിദേശവനിതകളെ 
വിവാഹം കഴിച്ചവരായിരുന്നു. അവരില്‍ 
ചിലര്‍ക്കൊക്കെ ആ ഭാര്യമാരില്‍ കുട്ടികളുമു 
ണ്ടായിരുന്നു. 











492 


നെഹെമ്യാവ്‌ 


നെഹെമ്യാവിന്‍െറ പ്രാര്‍ത്ഥന 

ഹഖല്യാവിന്‍൯ന്‍െറെ മകന്‍ നെഹെമ്യാവ്‌ പറ 

ഞ്ഞ വാക്കുകളാണിവ. നെഹെമ്യാവ്‌ എന്ന 
ഞാന്‍ കിസ്സേവ്‌ മാസത്തില്‍ തലസ്ഥാന നഗ 
രമായ ശൂശനിലായിരുന്നു. അര്‍ത്ഥഹ്ശഷ്ടാരാ 
ജാവിന്‍െറെ ഇരുപതാം ഭരണവര്‍ഷമായിരുന്നു 
അത്‌. 

ഞോന്‍ ശൂശനിലായിരുന്നപ്പോള്‍ എന്‍െറ 
സഹോദരന്മാരില്‍ ഒരുവനായ ഹനാനിയും 
വേറെ ചിലരും യെഹൂദയില്‍നിന്ന്‌ അവിടെ 
വന്നു. അവരോടു ഞാന്‍ അവിടെ വസിക്കുക 
യായിരുന്ന യെഹൂദരെപ്ഛറ്റി ചോദിച്ചു. തടവി 
ല്‍നിന്നു രക്ഷപെടുകയും അപ്പോഴും യെഹൂദ 
യില്‍ വസിക്കുകയും ചെയ്യുകയായിരുന്ന 
യെഹൂദരായിരുന്നു അവര്‍. യെരൂശലേം നഗര 
ത്തെപ്പറ്റിയും ഞാന്‍ അവരോടു ചോദിച്ചു. 

ഹനാനിയും കൂടെയുള്ളവരും മറുപടി പറ 
ഞ്ഞു, “നെഹെമ്യാവേ, തടവില്‍നിന്നു രക്ഷ 
പ്പെട്ട്‌ യെഹൂദയില്‍ത്തന്നെ താമസിക്കുന്ന 
യെഹൂദര്‍ വളരെ കുഴപ്പത്തിലാണ്‌. അവര്‍ 
വലിയ പ്രശ്നങ്ങളിലും നാണക്കേടിലുമാണ്‌. 
എന്തെന്നാല്‍, യെരൂശലേമിന്‍െറ മതില്‍ ഇടി 
ഞ്ഞുവീണും വാതിലുകള്‍ തീയിലെരിഞ്ഞും 
കിടക്കുന്നു.” 

4യെരൂശലേംകാരെപച്ഛപറ്റിയും മതിലിനെപ്പറ്റി 
യും ഇപ്രകാരം കേട്ടപ്പോള്‍ ഞാന്‍ മനസ്സു 
കലങ്ങി ഇരുന്നു കരഞ്ഞു. ഉപവസിച്ചും സ്വര്‍ 
ഗുത്തിലെ ദൈവത്തോടു പ്രാര്‍ത്ഥിച്ചുംകൊണ്ട്‌ 
കൂറേ ദിവസങ്ങള്‍ കഴിച്ചു. പിന്നെ ഞാന്‍ 
ദൈവത്തോട്‌ ഇങ്ങനെ പ്രാര്‍ത്ഥിച്ചു, 








സ്വര്‍ഗ്ഗത്തിലെ ദൈവമായ യഹോവേ, 
മഹാനും ശക്തനുമായ ദൈവം നീയാണ 
ല്ലോ. നിന്നെ സ്നേഹിക്കുകയും നിന്‍െറ 
കല്പനകള്‍ അനുസരിക്കുകയും ചെയ്യുന്ന 
വരോടു സ്നേഹത്തിന്‍െറ കരാര്‍ പാലി 
ക്കുന്ന ദൈവം നീയാണല്ലൊ. 

രാവും പകലും പ്രാര്‍ത്ഥിച്ചുകൊണ്ടിരി 
ക്കുന്ന നിന്‍റെ ഈ ദാസനന്‍െറ പ്രാര്‍ത്ഥന 
ശ്രദ്ധിക്കുവാന്‍ ദയവായി കണ്ണും കാതും 
തുറക്കേണമേ. നിന്‍െറ ദാസരായ യിസന്ധ്രാ 
യേലുകാര്‍ക്കു വേണ്ടിയാണു ഞാന്‍ പ്രാര്‍ 
ത്ഥിക്കുന്നത്‌. ഞങ്ങള്‍, യിസ്രായേല്‍ജനത 
നിന്നോടു ചെയ്ത എല്ലാ പാപങ്ങളും 
ഞാന്‍ ഏററുപറഞ്ഞുകൊള്ളുന്നു. ഞാനും 
എന്‍െറ പിതാവിന്‍െറ കുടുംബവും നിന്നോ 
ടു പാപം ചെയ്തിട്ടുണ്ടെന്ന്‌ ഞാന്‍ ഏററു 
പറഞ്ഞുകൊള്ളുന്നു. "ഞങ്ങള്‍, യിസ്രായേല്‍ 
ജനത, നിന്നോടു നിന്ദ്യമായി പെരുമാറിയി 
രിക്കുന്നു. നിന്‍െറ ദാസനായ മോശെതയ്ക്കു 
നീ നല്‍കിയ കല്പനകളും ചട്ടങ്ങളും വിധി 
കളും ഞങ്ങള്‍ അനുസരിച്ചിട്ടില്ല. 

നിന്‍െറ ദാസനായ മോശെയ്ക്കു നീ നല്‍ 
കിയ ശാസനകള്‍ ദയവായി ഓര്‍ക്കേണമെ, 
നീ മോശെയോട ഇങ്ങനെ പറഞ്ഞുവല്ലോ, 





“നിങ്ങള്‍ യിസ്ര്രായേല്‍ജനത വിശ്വസ്തര 
ല്ലെങ്കില്‍ ഞാന്‍ നിങ്ങളെ മററു രാഷ്ട്രങ്ങള്‍ 
ക്കിടയിലേക്കു ചിതറിച്ചുകളയും. എന്നാല്‍ 
നിങ്ങള്‍ യിസ്രായേലുകാര്‍ എന്നിലേക്കു 
തിരിച്ചുവരികയും എന്‍െറ കല്പനകള്‍ അനു 
സരിക്കുകയും ചെയ്താല്‍, ചിതറിപ്പോയ 
വരെ ലോകത്തിന്‍െറ എല്ലാ ഭാഗത്തു 
നിന്നും-ഭൂമിയുടെ അററത്തുനിന്നായാലും- 
എന്‍െറ നാമം സ്ഥാപിക്കാന്‍ ഞാന്‍ തെര 
ഞ്ഞെടുത്തിരിക്കുന്ന ദേശത്ത്‌, ഞാന്‍ തിരി 
ചുകൊണ്ടുവന്നു ചേര്‍ക്കും.” 

10നിന്‍െറെ ദാസന്മാരും നിന്‍െറ ജനവൂ 
മാണല്ലൊ യിസ്രായേലുകാര്‍. നീ നിന്‍െറ 
മഹാശക്തി ഉപയോഗിച്ച്‌ അവരെ മോചി 
പ്പിച്ചു. 1അതുകൊണ്ട്‌ യഹോവേ, നിന്‍െറ 
ഈ ദാസനന്‍െറ പ്രാര്‍ത്ഥന കേള്‍ക്കേണമേ. 
നിന്‍െറ നാമത്തോട്‌ ആദരവു കാണിക്കാ 
നാഗ്രഹിക്കുന്ന ദാസന്മാരുടെ പ്രാര്‍ത്ഥന 
കേള്‍ക്കേണമേ. യഹോവേ, ഞാന്‍ രാജാ 
വിന്‍െറ പാനപാത്രം എടുക്കുന്നവനാണെ 
ന്നൂ നിനക്കറിവുള്ളതാണല്ലൊ. അതിനാല്‍ 
ഞാന്‍ ഇന്ന്‌ രാജാവിനോടു സഹായം തേടു 
മ്പോള്‍ നീ എന്നെ സഹായിക്കേണമേ. 
രാജാവിനെ സന്തോഷിപ്പിക്കുന്നതില്‍ 
എനിക്കു വിജയം തരേണമേ. 








നെഹെമ്യാവിനെ രാജാവ്‌ യെരൂ 
ശലേമിലേക്കയയ്ക്കുന്നു 

അര്‍ത്ഥഹ്‌ ശഷ്ടാരാജാവിന്‍െറ ഇരുപതാം 

ഭരണവര്‍ഷത്തിലെ നീസാന്‍൯ന്‍മാസത്തില്‍ 
ഒരിക്കല്‍ രാജാവിന്‍െറ മുമ്പില്‍ കൊണ്ടുവെച്ച 
വീഞ്ഞു ഞാന്‍ രാജാവിന്‌ എടുത്തുകൊടുത്തു. 
രാജാവിനെ സേവിച്ചു യ 
മുമ്പൊരിക്കലും ഞാന്‍ ദു:ഖിതനായിട്ടില്ല. 
എന്നാല്‍ ഇപ്പോള്‍ ഞാന്‍ ദു:ഖിതനായിരി 
ക്കുന്നു. അതു കണ്ട രാജാവു ചോദിച്ചു, “നിന 
ക്കു ദീനമുണ്ടോ? എന്തുകൊണ്ടാണ്‌ നീ വളരെ 
ദു:ഖിതനായിരിക്കുന്നത്‌. നിന്‍െറ മനസ്സില്‍ 
ദുഃഖം നിറഞ്ഞതായി എനിക്കു തോന്നുന്നു.” 

അപ്പോള്‍ ഞാന്‍ വളരെയധികം പേടിച്ചിരു 
ന്നു വളരെയേറെ പേടിച്ചുകൊണ്ടാണെങ്കിലും 
ഞാന്‍ രാജാവിനോടു പറഞ്ഞു, “രാജാവ്‌ 
എന്നെന്നും ജീവിച്ചിരിക്കട്ടെ! എന്‍െറ പൂര്‍വ്വി 
കരെ അടക്കിയിരിക്കുന്ന നഗരം നശിച്ചു കിട 
ക്കുന്നു. അതിന്‍െറ വാതിലുകള്‍ തീയില്‍ നശി 
ച്ചിരിക്കുന്നു. ഇതാണ്‌ എന്‍െറ ദുഃഖത്തിന്‌ 
കാരണം.” 

4അപ്പോള്‍ രാജാവു ചോദിച്ചു, “ഞാന്‍ എന്തു 
ചെയ്യണമെന്നാണ്‌ നീ ആഗ്രഹിക്കുന്നത്‌?” 

മറുപടി പറയുന്നതിനു മുമ്പായി ഞാന്‍ 
സ്വര്‍ഗ്ഗത്തിലെ ദൈവത്തോടു പ്രാര്‍ത്ഥിച്ചു. 
ടപിന്നെ ഞാന്‍ രാജാവിനോടു പറഞ്ഞു, “ഇത്‌ 
രാജാവിനെ സന്തോഷിപ്പിക്കുന്നെങ്കില്‍ അങ്ങ 
യോടു ഞാന്‍ ലതാ തതാ യെഹൂദ 
യില്‍ എന്‍െറ പൂര്‍വ്വികരെ അടക്കിയിരിക്കുന്ന 











493 


യെരൂശലേമിലേക്ക്‌ എന്നെ അയയ്ക്കണം. 
അവിടെപ്പോയി ആ നഗരം എനിക്ക്‌ പുതുക്കി 
ണിയണം.” രാജാവിന്‍െറ ഒപ്പം രാജ്ഞിയും 
ഇരുന്നിരുന്നു. രാജാവും രാജ്ഞിയും എന്നോടു 
ചോദിച്ചു, “നിന്‍െറ യാത്രയ്ക്ക്‌ എത്രനാള്‍ 
വേണ്ടിവരും? നീ എന്നു മടങ്ങിവരും?” 
എന്നെ യാത്ര അയയ്ക്കാന്‍ രാജാവിനു 
സന്തോഷമായിരുന്നു. അതുകൊണ്ട്‌ എന്‍െറ 
മടങ്ങി വരവിനെക്കുറിച്ച്‌ ഞാന്‍ ഒരവധി പറ 
ഞ്ഞു. ഇതുംകൂടി രാജാവിനോടു പറഞ്ഞു, 
“വേറൊരു സഹായം കൂടി ചെയ്തു തരുവാന്‍ 
അങ്ങയ്ക്കു സമ്മതമാണെങ്കില്‍ ഞാന്‍ ചോദി 
ക്കട്ടെ. യൂഫ്രട്ടീസ്നദിക്കു പടിഞ്ഞാറുള്ള ദേശ 
ങ്ങളിലെ ഗവര്‍ണ്ടൂര്‍മാര്‍ക്ക്‌ കൊടുക്കാന്‍ ദയ 
വായി കുറച്ചു കത്തുകള്‍ തരിക. യെഹൂദയിലേ 
ക്കുള്ള യാത്രയില്‍ അവരുടെ ദേശങ്ങളിലൂടെ 
സുരക്ഷിതനായി കടന്നുപോകാനുള്ള സമ്മത 
ത്തിന്‌ ഈ കത്തുകള്‍ ഉപകരിക്കും. 8&വാതിലു 
കളും മതിലുകളും ആലയത്തിനെറ ചുററുമതി 
ലുകളും എന്‍െറ വീടും പണിയുന്നതിനാവശ്യ 
മായ കനമുള്ള മരത്തടികളും എനിക്കുവേണം. 
അതിനായി അങ്ങയുടെ വനപാലകനായ 
ആസാഫിനും ഒരു കത്ത്‌ തരുമാറാകണം.” 
കത്തുകളും ഞാന്‍ അപേക്ഷിച്ച സര്‍വ്വവും 
രാജാവ്‌ എനിക്കു തന്നു. കാരണം ദൈവം 
എന്നോട്‌ കരുണയുള്ളവനായിരുന്നു. 
അങ്ങനെ യൂഫ്രട്ടീസമുനദിക്കൂ പടിഞ്ഞാറു 
ള്ള ദേശങ്ങളിലെത്തി ഗവര്‍ണ്ണര്‍മാരെ കണ്ട്‌ 
രാജാവു തന്നയച്ച കത്തുകള്‍ ഞാന്‍ കൊടുത്തു. 
പടനായകന്മാരെയും കുതിരപ്പടയാളികളെയും 
രാജാവ്‌ എന്നോടൊപ്പം അയച്ചിരുന്നു. 11ഞാന്‍ 
ചെയ്യുകയായിരുന്ന കാര്യങ്ങളെപ്പറ്റി അറിഞ്ഞ 
രണ്ടുപേരുണ്ടായിരുന്നു, സ൯ബല്ലത്തും തോബീ 
യാവും. യിസ്രായേലുകാരെ സഹായിക്കാന്‍ 
ആരോ വന്നിട്ടുണ്ടെന്നു കേട്ട്‌ അവര്‍ വളരെ 
യധികം കോപിച്ചു. സന്‍ബല്പത്ത്‌ ഹോരോന്‍ 
കാരനും തോബീയാവ്‌ അമ്മോന്‍കാരനായ 
ഉദ്യോഗസ്ഥനുമായിരുന്നു. 








നെഹെമ്യാവ്‌ യെരൂശലേമിന്‍െറ മതിലുകള്‍ 
പരിശോധിക്കുന്നു 

1112ഞാ൯ യെരുശലേമില്‍ എത്തി മൂന്നു 
ദിവസം തങ്ങി. പിന്നെ ഒരു രാത്രി കുറച്ചു 
പേരോടുകൂടി ഞാന്‍ പുറപ്പെട്ടു. യെരൂശലേ 
മിനുവേണ്ടി ചെയ്യേണ്ടതെന്തെന്ന്‌ ദൈവം 
എന്‍െറ മനസ്സില്‍ തോന്നിപ്പിച്ച കാര്യം ഞാന്‍ 
ആരോടും പറഞ്ഞിരുന്നില്ല. ഞാന്‍ കയറിയ 
കുതിരയല്ലാതെ വേറൊരു കുതിരയും എന്നോ 
nh ഉണ്ടായിരുന്നില്ല. 13രാത്രിയില്‍ താഴ്വര 
വാതിലിലൂടെ പുറത്തേക്കു കടന്നു പെരു 
മ്പാമ്പുകിണറിന്‍െറെയും ചാരക്കുമ്പാരവാതിലി 





നെഹെമ്യാവ്‌ 2:6-3:4 


ലിലെ ഉദ്യോഗസ്ഥരും പ്രമാണിമാരും അറി 
ഞ്ഞിരുന്നില്ല. യെഹുദരോടോ പുരോഹിത 
രോടോ രാജാവിന്‍െറ കൂടുബാംഗങ്ങളോടോ 
ഉദ്യോഗസ്ഥരോടോ വേലയെടുക്കേണ്ട മററുള്ള 
വരോടോ ഞാ൯ അതുവരെ ഒന്നും പറഞ്ഞിരു 
ന്നില്ല. 

പിന്നെ എല്ലാവരോടുമായി ഞാന്‍ പറ 
ഞ്ഞു, “നമുക്ക്‌ ഇവിടെ ഉണ്ടായിരിക്കുന്ന കുഴപ്പം 
നിങ്ങള്‍ക്കു കാണാമല്ലോ. യെരൂശലേം ഇന്ന്‌ 
ഒരു പാഴ്ക്കൂമ്പാരം പോലെയാണ്‌. അതിന്‍റെ 
വാതിലുകള്‍ തീയില്‍ എരിഞ്ഞുപോയിരി 
ക്കുന്നു. വരൂ, യെരുശലേമിന്‍െറ മതില്‍ നമുക്ക്‌ 
പുതുക്കിപ്പണിയാം. അപ്പോള്‍ നമുക്കിനിമേല്‍ 
അപമാനിതരാകേണ്ടിവരില്ല.” 

$8ദെവം എന്നോടു കാരുണ്യം കാട്ടിയതും 
രാജാവ്‌ എന്നോടു പറഞ്ഞ കാര്യങ്ങളും കൂടി 
ഞാ൯ അവരെ അറിയിച്ചു. അപ്പോള്‍ അവര്‍ 
പറഞ്ഞു, “ഇപ്പോള്‍ത്തന്നെ നമുക്ക്‌ പണി ആരം 
ഭിക്കാം!” അങ്ങനെ ഞങ്ങള്‍ ഈ നല്ല പ്രവൃത്തി 
ആരംഭിച്ചു. 19അപ്പോഴേക്കും മതില്‍ പുതുക്കിപ്പ 
ണിയെപ്പററിയുള്ള വാര്‍ത്ത ഹോരോന്‍കാര൯ 
സന്‍ബല്ലത്ത്‌ അതമ്മോന്യ ഉദ്യോഗസ്ഥന്‍ 
തോബീയാവ്‌, അരാബ്യക്കാര൯ന്‍ ഗേശെം എന്നി 
വര്‍ കേട്ടു. അവര്‍ ഞങ്ങളെ കഠിനമായി പരി 
ഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്തു. അവര്‍ 
ഞങ്ങളോടു ചോദിച്ചു, “നിങ്ങള്‍ ഈ ചെയ്യുന്ന 
തെന്ത്‌? നിങ്ങള്‍ രാജാവിന്‌ എതിരായിതിരിയു 
ന്നുവോ?” 

20എന്നാല്‍ അവരോടു ഞാന്‍ പറഞ്ഞത്‌ 
ഇതാണ്‌; “സ്വര്‍ഗ്ഗത്തിലെ ദൈവം ഞങ്ങളെ 
വിജയിപ്പിക്കും. ദൈവത്തിന്‍െറ ദാസന്മാരായ 
ഞങ്ങള്‍ ഈ നഗരം പുതുക്കിപ്പണിയും. അതില്‍ 
നിങ്ങള്‍ക്കു ഞങ്ങളെ സഹായിക്കാനാവില്ല. 
നിങ്ങളുടെ കുടുംബത്തിലുള്ളവര്‍ ആരും ഇവി 
ടെ യെരുശലേമില്‍ താമസിച്ചിട്ടില്പ. ഈ ദേശം 
നിങ്ങളുടേതല്ല. ഇവിടെ നില്‍ക്കാന്‍ നിങ്ങള്‍ക്ക്‌ 


1” 


ഒരവകാശവും ഇല്ല: 














മതില്‍ പണിതവര്‍ 

ഉന്നതപുരോഹിതനന്‍െറ പേര്‍ എല്യാശീബ്‌ 

എന്നായിരുന്നു. എല്യാശീബും അവന്‍െറ 
സഹോദരന്മാരായ പുരോഹിതരും കൂടി ആട്ടി 
ന്‍വാതില്‍ പണിതു. പ്രാര്‍ത്ഥിച്ചുകൊണ്ട്‌ 
അവര്‍ അത്‌ യഹോവയ്ക്കു വിശുദ്ധമാക്കി. മതി 
ലില്‍ യഥാസ്ഥാനത്ത്‌ കതകുകള്‍ സ്ഥാപിച്ചു. 
യെരൂശലേമിന്‍റെ മതിലില്‍ ശതഗോപൂരം 
വരെയും ഹനനയേല്‍ ഗോപുരംവരെയുമുള്ള 
ഭാഗം പുരോഹിതന്മാര്‍ പണിതു. പ്രാര്‍ത്ഥിച്ചു 
കൊണ്ട അതും അവര്‍ യഹോവയ്ക്കു വിശുദ്ധ 
മാക്കി. 

പുരോഹിതര്‍ പണിതതിനപ്പുറമുള്ള മതില്‍ 








ന്‍െറയും നേരെ ഞാന്‍ ചെന്നു. യെരൂശലേമി 
ന്‍െറ മതില്‍ ഇടിഞ്ഞു കിടക്കുന്നതും വാതിലു 
കള്‍ തീ കത്തിക്കിടക്കുന്നതും ഞാന്‍ പരിശോ 
ധിച്ചു. 4പിന്നെ ഞാന്‍ ജലധാരാവാതിലിനും 
രാജാവിന്‍െറ കുളത്തിനും നേരെ ചെന്നു. 
എന്നാല്‍ അടുത്തെത്തിയപ്പോള്‍ എന്‍െറ കുതി 
രയ്ക്കു _കടന്നുപോകാനുള്ളത്ര ഇടം അവിടെ 
ഇല്ലെന്ന്‌ എനിക്കു മനസ്സിലായി. 1ഇരുട്ടില്‍ത്ത 
ന്നെ മതില്‍ പരിശോധിച്ചു കൊണ്ട്‌ ഞാന്‍ 
താഴ്വരയിലൂടെ കയറിപ്പോയി. ഒടുവില്‍ തിരി 
ഞ്ഞു താഴ്വര വാതിലിലൂടെ അകത്തേക്കു 
പോയി. ഞാന്‍ എവിടെയാണു പോയതെ 
ന്നും എന്താണു ചെയ്യുന്നതെന്നും യിസ്രായേ 











യെരീഹോക്കാര്‍ പണിതു. ഇമ്രിയുടെ മകന്‍ 
സക്കൂര്‍ യെരീഹോക്കാര്‍ പണിതതിനപ്പുറമുള്ള 
ഭാഗം പണിതു. 

ഹസ്സ്നാവിന്‍െറെ പുത്രന്മാര്‍ മീന്‍വാതില്‍ 
പണിതു. അവര്‍ അതിന്‍െറ ഉത്തരങ്ങള്‍ യഥാ 
സ്ഥാനത്ത്‌ ഉറപ്പിച്ചു. അവര്‍ വാതില്‍ കെട്ടിട 
ത്തിലുറപ്പിച്ചു. പിന്നെ അവര്‍ കതകുകള്‍ക്ക്‌ 
പൂട്ടും താഴും പിടിപ്പിച്ചു. 4ഹക്കോസ്ധിന്‍െറ 
മകനായ ഉനരിയാവിന്‍െറ മകന്‍ മെരേമോത്ത്‌ 
അതിനപ്പുറമുള്ള മതില്‍ പണിതു. (ഹക്കോ 
സിനന്‍െറ മകനായിരുന്നു ഈരീയാവ്‌.) മെശേ 
ബെയേലിനന്‍െറെ മകനായ ബേരെഖ്യാവിന്‍െറ 
മകന്‍ മെശുല്പാം അതിനപ്പുറമുള്ള ഭാഗം പണി 


നെഹെമ്യാവ്‌ 3:5-32 


തു. ബാനയുടെ മകന്‍ സാദോക്ക്‌ അടുത്ത 
ഭാഗം പണിതു. 

ടതെക്കോവയില്‍ നിന്നുള്ളവര്‍ അതിനടുത്ത 
ഭാഗം പണിതു. എന്നാല്‍ അവരുടെ നേതാക്കള്‍ 
തങ്ങളുടെ പ്രഭുവായ നെഹെമ്യാവിനുവേണ്ടി 
പണിയെടുക്കാന്‍ കൂട്ടാക്കിയില്ല. പാസേഹ 
യുടെ മകന്‍ യോയാദയും ബെസോദ്യാവിന്‍െറ 
മകന്‍ മെശുല്ലാമും കൂടി പഴയകവാടം പണിതു. 
ഉത്തരങ്ങള്‍ അവര്‍ യഥാസ്ഥാനത്ത്‌ ഉറപ്പിച്ചു. 
പിന്നെ അവര്‍ കതകുകളില്‍ പൂട്ടും താഴും 
പിടിപ്പിച്ചു. 

"ഗിബെയോന്‍കാരന്‍ മെലത്യാവും മെരോ 
നോഥുകാര൯ യാദോനും കൂടി അതിനപ്പുറമു 
ള്ള ഭാഗം പണിതു. ഗിബെയോനും മെരോനോ 
ഥും യൂഫ്രട്ടീസുനദിക്കു പടിഞ്ഞാറുള്ള ദേശ 
ത്തെ പ്രഭുക്കളുടെ ഭരണത്തിന്‍ കീഴിലായി 
രുന്നു. 





ഹര്‍ഹയ്യാവിന്‍റെറ മകനും സ്വര്‍ണ്ണപ്പണിക്കാ 
രനുമായ ഉസ്സീയേല്‍ അതിനപ്പുറമുള്ളതു 
പണിതു. സുഗന്ധതൈലം ഉണ്ടാക്കുന്നവരില്‍ 
ഒരുവനായ ഹനന്യാവ്‌ അതിനും അപ്പുറമുള്ളതു 
പണിതു. അവരെല്ലാവരും കൂടി യെരൂശലേ 
മിനെ വിശാലവാതില്‍ വരെ കെട്ടിഉറപ്പിച്ചു. 

ഹൂരിന്‍െറ മകന്‍ രെഫായാവ്‌ അതിനപ്പുറ 
മുള്ള മതില്‍ പണിതു. യെരുശലേമിന്റെ പകു 
തിക്ക്‌ ഭരണാധിപനായിരുന്നു രെഫായാവ്‌. 

10ഹരൂമഫിന്‍െറ മകന്‍ യെദായാവ്‌ തന്‍െറ 
വീടിനു തൊട്ടുള്ള അടുത്തഭാഗം പണിതു. 
ഹശബ്നെയാവിനന്‍െറെ മകന്‍ ഹത്തൂശ്‌ അതിന 
പ്പുറമുള്ളതു പണിതു. 1॥ഹാരീമിനന്‍െറ മകന്‍ 
മല്‍ക്കീയാവും പഹത്ത്-മോവാബിനന്‍െറ മകന്‍ 
ഹശ്ശൂബും കൂടി അതിനപ്പുറമുള്ള ഭാഗം പണി 
തു. ചുളഗോപുരം അവര്‍ നന്നാക്കി. 

2ഹല്ലോഹേശിനന്‍െറ മകനായ ശല്ലൂമും അവ 
ന്‍െറ പുത്രിമാരുംകൂടി അടുത്തഭാഗം പണിതു. 
യെരൂശലേമിനന്‍െറ മറ്റേ പകുതിയുടെ ഭരണാധി 
പനായിരുന്നു ശല്ലൂം. 

3ഹനൂനും സാനോഹ്നഗരത്തിലെ ജനങ്ങ 
ളുംകൂടി താഴ്വരവാതില്‍ നിര്‍മ്മിച്ചു. വാതി 
ലിന്‌ വിജാവരിയോടു കൂടിയ കതകുകളും കത 
കുകള്‍ക്കു പൂട്ടും താഴും പിടിപ്പിച്ചു. അഞ്ഞൂറു 
വാര നീളത്തില്‍ ചാരക്കൂമ്പാരവാതില്‍വരെയു 
ള്ള മതിലും അവര്‍ പണിതു. 4രേഖാബിനന്‍െറ 
മകനായ മല്‍ക്കീയാവ്‌ ചാരക്കൂമ്പാരവാതില്‍ 
ഉറപ്പിച്ചു. ബേത്ത്‌-ഹഖേരെം ദേശത്തിന്‍െറ ഭര 
ണാധിപനായിരുന്നു മല്‍ക്കീയാവ്‌. വാതിലിന്‌ 
വിജാവരിയോടുകൂടിയ കതകുകളും കതകുക 
ള്‍ക്കു പൂട്ടും താഴും പിടിപ്പിച്ചു. 

1കൊല്‍-ഹോസെയുടെ പുത്രനായ ശല്പൂ൯ 
ജലധാരാവാതില്‍ ഉറപ്പിച്ചു. മിസ്പാദേശത്തെ 
ഭരണാധിപനായിരുന്നു അയാള്‍. ആ കവാട 
ത്തിന്‌ ശല്പൂന്‍ മേല്പുര പണിതു. വാതിലുകള്‍ 
ത കതകുകള്‍ക്കു 
പൂട്ടും താഴും പിടിപ്പിക്കുകയും ചെയ്തു. രാജാ 
വിററ പൂന്തോപ്പിനോടു ചേര്‍ന്നുള്ള സിലോ 
വാം കുളത്തിന്റെ മതില്‍ അയാള്‍ പണിതു. 
ദാവീദിന്‍െറ നഗരത്തില്‍നിന്ന്‌ ഇറങ്ങുന്ന പടി 
കളിലേക്കുള്ള വഴിയില്‍ ശല്ലൂ൯ന്‍ മതില്‍ 
പണിതു. 

16അസ്ബൂക്കിനന്‍െറ മകനും ബേത്ത്സൂര്‍ ദേശ 
ത്തിന്‍റെ പാതിക്കു പ്രഭുവുമായ നെഹെമ്യാവ്‌ 


























494 


മന്ദിരവും വരെയുള്ള അടുത്ത ഭാഗത്തെ മതില്‍ 
പണിതു. 
17ബാനിയുടെ മകനായ രെഹൂമിന്‍൯ന്‍െറ 


കീഴില്‍ ലേവിയുടെ കുലത്തില്‍പെട്ടവര്‍ അതി 
ന്‌ അടുത്തഭാഗം പണിതു. കെയീലാദേശത്തി 
നെറ പാതിക്കു പ്രഭുവായ ഹശബ്യാവ്‌ തന്‍െറ 
ദേശത്തിന്‍റെ പേരില്‍ അതിനടുത്ത ഭാഗം 
പണിതു. 1$അവരുടെ സഹോദരന്മാര്‍ ഹേനാ 
ദാദിന്‍െറ മകനും കെയീലാദേശത്തിന്‍െറ മറേറ 
പാതിക്കു പ്രഭുവുമായ ബിന്നുവിയുടെ കീഴില്‍ 
അതിനടുത്തഭാഗം പണിതു. 

19യേശൂവയുടെ മകനും മിസ്പാദേശത്തിനു 
പ്രഭുവുമായ ഏസെര്‍ ആയുധപ്പുരമുതല്‍ മതി 
ലിന്‍൯ന്‍െറെ മൂലവരെയുള്ള ഭാഗം പണിതു. 
2മ0സബ്ബായിയുടെ മകന്‍ ബാരൂക്‌ മതിലിനന്‍െറ 
മൂല മുതല്‍ മഹാപുരോഹിതനായ എല്യാശീ 
ബിനന്‍െറ വീട്ടുപടിവരെയുള്ള അടുത്തഭാഗം 
അതികഠിനമായി വേല ചെയ്തു പണിതു. 
2ഹക്കോസിനന്‍െറെ മകനായ ഉനരീയാവിന്‍െറ 
മകന്‍ മെരേമോത്ത്‌ എല്യാശീബിനന്‍െറ വീട്ടു 
പടിമുതല്‍ വീടിന്‍െറ അററംവരെയുള്ള ഭാഗം 
പണിതു. 2ആ പ്രദേശത്തു പാര്‍ത്തിരുന്ന 
പുരോഹിതര്‍ അതിനടുത്തഭാഗം പണിതു. 

23ബെന്യാമീനും ഹശ്ശൂബും താന്താങ്ങളുടെ 
വീടിനു നേരെയുള്ള ഭാഗം പണിതു. അനന്യാ 
വിന്‍റെ മകനായ മയസേയാവിനന്‍െറെ മകന്‍ 
അസര്യാവ്‌ തന്‍െറ വീടിന്‍െറ അടുത്തുള്ള 
ഭാഗം പണിതു. 24ഹേനാദാദിന്‍െറ മകന്‍ ബിന്നൂ 
വി അസര്യാവിന്‍െറ വീടുതൊട്ട്‌ മതിലിലെ 
കോണുവരെയും പിന്നെ മൂലവരെയും ഉള്ള 
ഭാഗം പണിതു. 2൭നസായിയുടെ മകന്‍ പാലാ 
ല്‍രാജാവിനന്‍െറ മാളികപ്പുരയിലെ ഗോപുര 
ത്തിനടുത്തുള്ള മതിലിന്‍റെ കോണുമുതല്‍ 
പണിതു. രാജാവിന്‍െറ പാറാവുകാരുപയോഗി 
ച്ച അങ്കണത്തിനടുത്താണ്‌ ഈ ഗോപുരം. 
പരോശിന്‍െറ മകന്‍ പെദായാവ്‌ പാലാല്‍ 
പണിതതിന്‌ അടുത്തുള്ള ഭാഗം പണിതു. 
26ഓഫേല്‍കുന്നില്‍ പാര്‍ക്കുകയായിരുന്ന ആല 
യദാസന്മാര്‍ നീര്‍വാതിലിനു കിഴക്കും അതിനെ 
തൊട്ടുകിടന്ന ഗോപുരം വരെയും ഉള്ള ഭാഗ 
മത്രയും പണിതു. 

മ7തെക്കോവയില്‍ നിന്നുള്ളവര്‍ അതിന്‍െറ 
വലിയഗോപുരം മുതല്‍ ഓഫേല്‍ മതില്‍ വരെ 
യുള്ള ബാക്കിഭാഗം മുഴുവന്‍ പണിതു. പുരോ 
ഹിതര്‍ കുതിരവാതിലിന്നപ്പുറത്ത്‌ താന്താങ്ങ 
ളുടെ വീടിനുനേരെയുള്ള ഭാഗം പണിതു. 
23ഇമ്മേരിന്‍െറ മകന്‍ സാദോക്‌ തന്‍െറ വീടിനു 
മുന്നിലുള്ള ഭാഗം പണിതു. ശെഖന്യാവിന്‍െറ 
മകനും കിഴക്കേവാതിലിന്‍െറെ കാവല്‍ക്കാരനു 
മായ ശെമയ്യാവ്‌ അതിന്‍റെ അടുത്തഭാഗം 
പണിതു. 

%ശെമെല്യാവിന്‍െറെ മകന്‍ ഹനന്യാവും 
സാലാഫിന്‍െറ ആറാമത്തെ മകന്‍ ഹാനുനും 
ആ മതിലിന്‍െറ ബാക്കിഭാഗം പണിതു. ബേരെ 
ഖ്യാവിന്‍െറ മകന്‍ മെശുല്ലാം തന്‍െറ വീടിന്‍െറ 
മുന്നിലുള്ള ഭാഗം പണിതു. 33പൊന്‍പണിക്കാ 
രനായ മല്‍ക്കീയാവ്‌ പരിശോധനാവാതിലില്‍ 
നിന്ന്‌ വിലങ്ങനെ, ആലയദാസന്മാരുടെയും 
കച്ചവടക്കാരുടെയും വീടുകള്‍വരെയും മതിലി 
ന്‍െറ മൂലയ്ക്കു മുകളിലുള്ള മുറിവരെയും ഉള്ള 
ഭാഗം മുഴുവന്‍ പണിതു. 3പൊന്‍പണിക്കാരും 
കച്ചവടക്കാരും കൂടി മതിലിന്‍െറ മൂലയ്ക്കു മുക 












































ദാവീദിന്‍െറ കല്പറകളുടെ എതിരെയുള്ള സ്ഥല 


ളിലുള്ള മുറിമുതല്‍ ആട്ടിന്‍ കവാടംവരെയുള്ള 





വും കുഴിച്ചുണ്ടാക്കിയ കുളവും വീരന്മാരുടെ 


ഭാഗം പണിതു. 


495 


സ൯ബല്ലത്തും തോബീയാവും 
യെരൂശലേമിന്‍റെ മതിലുകള്‍ ഞങ്ങള്‍ 
പണിയുന്നെന്നു കേട്ട സന്‍ബല്പത്ത്‌ അതി 

യായി കോപിച്ചു. യെഹൂദരെ അവന്‍ പരിഹ 
സിച്ചു. തന്‍െറ ചങ്ങാതിമാരും ശമര്യയിലെ 
സൈന്യവും കേള്‍ക്കെ അവന്‍ പറഞ്ഞു, “ഈ 
ദുര്‍ബലരായ യെഹുദര്‍ എന്താണു ചെയ്യുന്നത്‌? 
നാം അവരെ വെറുതെ വിടുമെന്ന്‌ അവര്‍ 
വിചാരിക്കുന്നുണ്ടോ? ബലികള്‍ അര്‍പ്പിക്കാ 
മെന്ന്‌ അവര്‍ വിചാരിക്കുന്നുണ്ടോ? ഒററ 
ദിവസം കൊണ്ട്‌ മതില്‍ പണിതു തീര്‍ക്കാമെന്ന്‌ 
അവര്‍ക്കു തോന്നുന്നുണ്ടാവും. ഈ കുപ്പക്കുമ്പാര 
ങ്ങളില്‍നിന്ന്‌ കപ്പുകള്‍ക്കു വീണ്ടും ജീവന്‍ 
കൊടുക്കാന്‍ അവര്‍ക്കു കഴിയില്ല. ആ കൂമ്പാ 
രങ്ങള്‍ വെറും ചാരവും ചവറുമാണ്‌!” 

സന്‍ബല്പത്തിന്‍െറെ അടുത്തു നിന്നിരുന്ന 
അമ്മോന്‍കാരന്‍ തോബീയാവ്‌ പറഞ്ഞു, 
“തങ്ങള്‍ എന്താണു പണിയുന്നതെന്ന്‌ ഈ 
യെഹൂദര്‍ അറിയുന്നുണ്ടോ? ഒരു ചെറിയ കൂറു 
ക്കന്‍ കയറിയാല്‍ മതി ഈ കുന്മതില്‍ പൊളി 
ഞ്ഞുവീഴാ൯?” 

ദ്അപ്പോള്‍ നെഹെമ്യാവ്‌ ദൈവത്തോടു 
oo on “ഞങ്ങളുടെ ദൈവമേ, ഈ പ്രാര്‍ 
ത്ഥന കേള്‍ക്കേണമേ. അവര്‍ ഞങ്ങളെ വെറു 
ക്കുന്നു. സ൯ബല്ലത്തും തോബീയാവും ഞങ്ങളെ 
നിന്ദിക്കുന്നു. അവരെ അപമാനിതരാക്കേണമേ. 
അവരെ പ്രവാസത്തടവുകാരാക്കേണമേ. അവ 
രുടെ കുററബോധം എടുത്തുകളയരുതേ. നീ 
കാണ്‍കെ അവര്‍ പണിക്കാരെ അപമാനിക്കുക 
യും മനസ്സു കെടുത്തുകയും ചെയ്തിരിക്കയാല്‍ 
അവര്‍ ചെയ്ത പാപങ്ങള്‍ പൊറുക്കരുതേ.” 

യെരൂശലേമിന്‍റെ മതില്‍ ഞങ്ങള്‍ പണിതു. 
നഗരത്തിന്‍െറ ചുററുമതില്‍ മുഴുവന്‍ ഞങ്ങള്‍ 
പണിതു. എന്നാല്‍ വേണ്ടതിലും പാതിയേ 
അതിനു പൊക്കമുണ്ടായിരുന്നുള്ളൂ. ജനം 
പൂര്‍ണ്ണമനസ്സോടെ കഠിനമായി പണിയെടുത്ത 
തിനാല്‍ അത്രയെങ്കിലും സാധിച്ചു. "യെരൂശ 
ലേമിലെ മതിലുകള്‍ കേടുകള്‍ തീര്‍ന്നുവരുന്നു 
വെന്നും ജനങ്ങള്‍ തുടര്‍ന്നും മതിലിലെ ദ്വാരങ്ങ 
ളടയ്ക്കുന്നു എന്നും അറിഞ്ഞപ്പോള്‍ സ൯ന്‍ബ 
ലൃത്തും തോബീയാവും അരാബ്ൃരും അമ്മോ 
നൃരും അസ്തോദ്യരും അത്യധികം കോപിച്ചു. 














നെഹെമ്യാവ്‌ 4:1-5:3 


കുന്തങ്ങളും വില്ലുകളും എടുപ്പിച്ച്‌ ഒന്നിച്ചു 
ചേര്‍ത്തു. ്ഞാ൯ സ്ഥിതി മുഴുവന്‍ പരിശോ 
ധിച്ചു. പിന്നെ എഴുന്നേറ്റുനിന്ന്‌ കുടുംബനാഥ 
ന്മാരോടും ഉദ്യോഗസ്ഥരോടും ശേഷമുള്ളവരോ 
ടും പറഞ്ഞു, “നമ്മുടെ ശത്രുക്കളെ ഭയപ്പെടാ 
തിരിക്കുക. നമ്മുടെ യജമാനനെ സ്മരിക്കുക. 
യഹോവ വലിയവനും ശക്തനുമാണ്‌! നിങ്ങ 
ളുടെ സഹോദരന്മാര്‍ക്കും പുത്രന്മാര്‍ക്കും പുത്രി 
മാര്‍ക്കും വേണ്ടി നിങ്ങള്‍ നിശ്ചയമായും പൊരു 
തണം! നിങ്ങളുടെ ഭാര്യമാര്‍ക്കും വീടുകള്‍ക്കും 
വേണ്ടി നിങ്ങള്‍ നിശ്ചയമായും പൊരുതണം!” 

15അപ്പോള്‍ അവരുടെ പദ്ധതികള്‍ ഞങ്ങള്‍ 
അറിഞ്ഞുപോയെന്നു ശത്രുക്കള്‍ കേട്ടു. പദ്ധതി 
കള്‍ പൊളിച്ചു കളഞ്ഞതു ദൈവമാണെന്ന്‌ 
അവരറിഞ്ഞു. അതുകൊണ്ട്‌ ഞങ്ങള്‍ ഒരോരുത്ത 
നും മതിലിന്മേല്‍ അവനവന്‍റതായുള്ള പണി 
ക്ക്‌ മടങ്ങിച്ചെന്നു. 1അന്നുതൊട്ട, എന്‍െറ പണി 
ക്കാരില്‍ പാതിപ്പേര്‍ മതിലുപണിയെടുത്തു. 
മറ്റേപ്പാതി കുന്തങ്ങളും പരിചകളും വില്പുകളും 
കവചങ്ങളും ഏന്തി കാവലുംനിന്നു. മതില്‍ 
പണിയുന്ന മുഴുവന്‍ യെഹുദക്കാരുടെയും 
പിന്നില്‍ സൈനികോദേഠ്യഗസ്ഥര്‍ നിന്നു. 
7പണിയെടുക്കുന്നവരുടെയും അവരുടെ 
സഹായികളുടെയും ഒരു കയ്യില്‍ പണിക്കോപ്പു 
കളും മറേറ കയ്യില്‍ ഓരോ ആയുധവും ഉണ്ടാ 
യിരുന്നു. 8പണിക്കാരില്‍ ഓരോരുത്തനും 
വാളും ധരിച്ചുകൊണ്ടാണ്‌ പണിയെടുത്തത്‌. 
ജനങ്ങള്‍ക്കു മുന്നറിയിപ്പുകൊടുക്കാനുള്ള 
കാഹളം ഈതുന്നവന്‍ എന്‍െറ അടുത്തുതന്നെ 
ആയിരുന്നു. അപ്പോള്‍ കുടുംബനാഥന്മാരോ 
ടും ഉദ്യോഗസ്ഥരോടും ശേഷമുള്ളവരോടു 
മായി ഞാന്‍ പറഞ്ഞു, “ഇതു വളരെ വലി 
യൊരു ജോലിയാണ്‌. നാമാകട്ടെ മതിലിനോടു 
ചേര്‍ന്ന്‌ ചിതറി തമ്മില്‍ തമ്മില്‍ അകന്നിരി 
ക്കുന്നു. 22അതുകൊണ്ട്‌ കാഹളം കേട്ടാല്‍ കേട്ടിട 
ത്തേക്കൂ നാമെല്ലാവരും വേഗത്തില്‍ ഓടിക്കൂ 
ടണം. അവിടെ നമുക്ക്‌ ഒന്നിച്ചുചേരാം. ദൈവം 
നമുക്കുവേണ്ടി യുദ്ധം ചെയും!” 

21അങ്ങനെ നേരം വെളുക്കുമന്പോള്‍മുതല്‍ 
രാത്രി വൈകുന്നതുവരെ ഞങ്ങളില്‍ പാതിപ്പേര്‍ 
കുന്തങ്ങളും പിടിച്ചു കാവല്‍നില്‍ക്കെ യെരുശ 
ലേമിലെ മതിലിന്‍റെ പണി ഞങ്ങള്‍ തുടര്‍ന്നു 











അവരെല്ലാവരും സംഘംകൂടി യെരൂശലേമിനെ 
തിരെ കലക്കമുണ്ടാക്കാനും യുദ്ധം ചെയ്യാനും 
വട്ടംകൂട്ടി. 9എന്നാല്‍ ഞങ്ങള്‍ ദൈവത്തോടു 
പ്രാര്‍ത്ഥിക്കുകയും അവരെ നേരിടാനുള്ള ഒരു 
ക്കത്തിലേക്കായി മതിലിന്‌ രാപ്പകല്‍ കാവല്‍ 
ഏര്‍പ്പെടുത്തുകയും ചെയ്തു. 
10അപ്പ്യോള്‍ യെഹൂദക്കാര്‍ പറഞ്ഞു, “പണി 
ക്കാര്‍ തളര്‍ന്നുവരുന്നു. ചേറും ചവറും ഇനിയും 
വളരെ കിടക്കുന്നു. മതില്‍ തുടര്‍ന്നു പണിയാന്‍ 
നമുക്കു കഴിയില്ല. 1॥അതേ സമയം നമ്മുടെ 
ശത്രുക്കള്‍ പറയുന്നു, “യെഹൂദ്യര്‍ അറിയുന്ന 
തിനും നമ്മെ കാണുന്നതിനും മുമ്പ്‌ നാം അവ 
രുടെ ഇടയില്‍ കടന്നുകൂടി അവരെ കൊല്ലും. 
അപ്പോള്‍ പണിയും മുടങ്ങും” എന്ന്‌.” 
12അപ്പ്പോള്‍ ഞങ്ങളുടെ ശത്രുക്കളുടെ ഇട 
യില്‍ പാര്‍ക്കുകയായിരുന്ന യെഹൂദര്‍ ഞങ്ങ 
ളുടെ അടുത്തുവന്ന്‌ പത്തു തവണ ഇങ്ങനെ 
പറഞ്ഞു, “നമ്മുടെ ശത്രുക്കള്‍ നമുക്കു ചുറ്റിലു 
മുണ്ട്‌. എങ്ങോട്ടു തിരിഞ്ഞാലുമുണ്ട.” 13അതു 
കൊണ്ട്‌ ഞാന്‍ മതിലിന്‍െറ പിന്നില്‍ പൊക്കം 
കുറഞ്ഞ ഇടങ്ങളിലും ഓടുയുള്ള ഇടങ്ങളിലും 
ചിലരെ നിര്‍ത്തി, കുടുംബങ്ങളെ വാളുകളും 








നടത്തി. 22അപ്പോള്‍ ഞാന്‍ ജനങ്ങളോടായി 
ഇതു കൂടി പറഞ്ഞു, “പണിക്കാരും അവരുടെ 
സഹായികളും ഒന്നൊഴിയാതെ രാത്രിയില്‍ 
നിര്‍ബന്ധമായും യെരൂശലേമിനകത്തു പാര്‍ 
ത്തിരിക്കണം. എങ്കില്‍ രാത്രിയില്‍ പാറാവു 
കാരും പകല്‍ പണിക്കാരും ആകാന്‍ അവര്‍ക്കു 
കഴിയും.” 2അതുകൊണ്ട്‌ ഞാനോ എന്‍െറ 
സഹോദരങ്ങളോ എന്‍െറ പരിചാരകരോ 
പാറാവുകാരോ ആരുംതന്നെ തങ്ങളുടെ വസ്ത്ര 
ങ്ങള്‍ മാറ്റിയില്ല. ഞങ്ങള്‍ ഒരോരുത്തരും സദാസ 
മയവും, വെള്ളം കുടിക്കുമ്പോള്‍പോലും, വാള്‍ 
തയ്യാറാക്കിവച്ചിരുന്നു. 


നെഹെമ്യാവ്‌ പാവങ്ങളെ സഹായിക്കുന്നു 
പാവങ്ങളായ ധാരാളംപേര്‍ അവരുടെ 
യെഹൂദസഹോദരങ്ങളെപ്പററി പരാതിപ്പെ 
ട്ടു തുടങ്ങി. 2 ചിലര്‍ പറയുന്നുണ്ടായിരുന്നു, 
“ഞങ്ങള്‍ക്കു മക്കള്‍ അനവധിയാണ്‌. എല്ലാവ 
രും എന്തെങ്കിലും തിന്നു പൊറുക്കണമെങ്കില്‍ 
അല്പം ധാന്യം കിട്ടണം!” 
വേറെ ചിലര്‍ പറയുന്നുണ്ടായിതുന്നു, ഇത്‌ 
വറുതിയുടെ കാലമാണ്‌. ധാന്യം കിട്ടേണ്ടതിനു 





നെഹെമ്യാവ്‌ 5:4-6:3 


ഞങ്ങളുടെ നിലങ്ങളും മുന്തിരിത്തോപ്പുകളും 
വീടുകളും പണയം വെക്കേണ്ടി വന്നിരിക്കുന്നു.” 

ഇനിയും ചിലര്‍ പറയുന്നുണ്ടായിരുന്നു, 
“ഞങ്ങളുടെ നിലങ്ങള്‍ക്കും മുന്തിരിത്തോപ്പു 
കള്‍ക്കും രാജാവിന്‌ നികൂതി കൊടുക്കേണ്ടതു 
ണ്ട്‌. എന്നാല്‍ അതിനു ഞങ്ങള്‍ക്കു ഗതിയില്ലാ 
ത്തതു കൊണ്ട്‌ നികുതി അടയ്ക്കാന്‍ പണം 
കടം വാങ്ങേണ്ടിവരുന്നു. %ആ ധനികരെ 
നോക്കൂ) അവരോടൊപ്പം നല്ലവരാണു ഞങ്ങള്‍. 
അവരുടെ പൂത്രന്മാരോളംതന്നെ നല്ലവരാണു 
ഞങ്ങളുടെ പുത്രന്മാര്‍. എങ്കിലും ഞങ്ങള്‍ക്കു 
സ്വന്തം പുത്രന്മാരെയും പുത്രിമാരെയും അടിമ 
കളായി വില്‍ക്കേണ്ടിവന്നിരിക്കുന്നു! ഞങ്ങള്‍ 
നിവ്ൃത്തികെട്ടിരിക്കുന്നു. ഞങ്ങളുടെ നിലങ്ങളും 
മുന്തിരിത്തോപ്പുകളും ഇപ്പോഴേ അന്യാധീന 
പ്പെട്ടിരിക്കുന്നു!” 

അവരുടെ പരാതികള്‍ കേട്ടപ്പോള്‍ ഞാന്‍ 
അതൃന്തം കോപിച്ചു. "സ്വയം ശാന്തനാക്കിയ 
തിനുശേഷം ഞാന്‍ ധനികകുടുംബങ്ങളെയും 
ഉദ്യോഗസ്ഥരെയും കണ്ട്‌ ഇങ്ങനെ പറഞ്ഞു, 
“നിങ്ങള്‍ നിങ്ങളുടെ സ്വന്തക്കാര്‍ക്കു കൊടുത്ത 
വായ്പയ്ക്കു ബലമായി പലിശ ഈടാക്കുന്നു 
വല്ലോ! (അതു നിര്‍ത്തുക).” പിന്നെ ഞാ൯ 
സകലരെയും ചേര്‍ത്ത്‌ ഒരു മഹായോഗം വിളി 
ച്ചു. എന്നിട്ട്‌ അവരോടു പറഞ്ഞു, “നമ്മുടെ 
യെഹൂദസഹോദരന്മാര്‍ മുമ്പേ പുറംരാജ്യക്കാ 
ര്‍ക്ക്‌ അടിമകളായി വില്‍ക്കുപ്പെട്ടിരുന്നു. അവരെ 
തിരിച്ചുവാങ്ങി മോചി വിന്‍ നമ്മളാല്‍ 
ആവുന്നതു നാം ചയ. എന്നാല്‍ 
ഇപ്പോള്‍ അവരെ വീണ്ടും നിങ്ങള്‍ അടിമകളെ 
പ്പോലെ വില്‍ക്കുകയാണല്ലോ!” 

അവിടെക്കൂടിയ ധനികരും ഉദ്യോഗസ്ഥരും 
ഒന്നും പറയാന്‍ കിട്ടാതെ മനനം പാലിച്ചു. 
അപ്പോള്‍ ഞാന്‍ വീണ്ടും പറഞ്ഞു, “നിങ്ങള്‍ 
ഈ ചെയ്യുന്നതു ശരിയല്ല! ദൈവത്തെ ഭയപ്പെ 
ടുകയും മാനിക്കുകയും വേണമെന്ന്‌ നിങ്ങള്‍ക്ക 
റിവുള്ളതാണല്ലോ. അന്യര്‍ ചെയ്യുന്ന നാണം 
കെട്ട പ്രവൃത്തികള്‍ നിങ്ങള്‍ ചെയ്യരുത്‌! 
10 എന്‍റെ ആള്‍ക്കാരും എന്‍െറ സഹോദരങ്ങ 
ളും ഞാനും പണവും ധാന്യവും കടം കൊടുക്കാ 
റുണ്ട്‌. എന്നാല്‍ ആ കടത്തിന്മേല്‍ ബലമായി 
പലിശ പിരിക്കുന്നതു നമുക്കു നിര്‍ത്താം! കട 
ക്കാരുടെ നിലങ്ങളും മുന്തിരിത്തോപ്പുകളും 
ഒലീവുവയലുകളും വീടുകളും അവര്‍ക്കു 








496 


ഞാന്‍ ഇതു പറഞ്ഞപ്പോള്‍ അവിടെകൂടിയ 
ഏവരും അതിനോടു യോജിച്ചു. അവര്‍ 
“ആമേന്‍” എന്നു പറഞ്ഞു യഹോവയെ സ്തു 
തിച്ചു. സത്യം ചെയ്തത്‌ അവര്‍ പ്രവര്‍ത്തിക്കു 
കയും ചെയ്തു. 4അര്‍ത്ഥഹ്ശഷ്ടാരാജാവി 
നെറ ഇരുപതാം ഭരണവര്‍ഷം മുതല്‍ മുപ്പത്തി 
രണ്ടാം ഭരണവര്‍ഷംവരെ പന്ത്രണ്ടു കൊല്ലം 
ഞാന്‍ യെഹൂദയിലെ ഭരണാധികാരിയായി 
നിയമിതനായിരുന്ന കാലത്ത്‌ ഒരിക്കല്‍ പോലും 
ഞങ്ങള്‍ക്കനുവദിച്ചുതന്ന ഭക്ഷണം ഞാനോ 
എന്‍െറ സഹോദരന്മാരോ തിന്നിട്ടില്ല. (ഭക്ഷ 
ണം വാങ്ങാനുള്ള പണം ജനങ്ങളില്‍നിന്ന്‌ നികു 
തിയായി ഒരിക്കലും ഞാന്‍ ബലമായി പിടിച്ചു 
വാങ്ങിയില്ല). 15എനിക്കുമുമ്പുള്ള ദേശവാഴി 
കള്‍ ജനങ്ങള്‍ക്ക്‌ ഒരു ഭാരമായിരുന്നു. ഒരാളില്‍ 
നിന്ന്‌ നാല്പതു ശേക്കല്‍വീതം വെള്ളിയും 
പുറമെ ഭക്ഷണവും വീഞ്ഞും അവര്‍ ബലമായി 
പിരിച്ചിരുന്നു. അവരുടെ കീഴിലുള്ള പ്രമാണി 
മാരും ജനങ്ങളെ ഭരിക്കുകയും അവരുടെ ജീവി 
തം വിഷമകരമാക്കുകയും ചെയ്തിരുന്നു. 
എന്നാല്‍ ദൈവത്തെ മാനിക്കുകയും പേടിക്കു 
കയും ചെയ്ത ഞാന്‍ അത്തരം കാര്യങ്ങളൊ 
ന്നും ചെയ്തില്ല. 1അതേ സമയം യെരൂശലേമി 
നെറ മതില്‍ പണിയുന്നതിനുവേണ്ടി ഞാന്‍ 
അതൃൃദ്ധ്വാനം ചെയ്തു. എനെറെ ആളുകള്‍ മുഴു 
വന്‍ അവിടെ ഒത്തുകൂടി ആ പണിയില്‍ പങ്കു 
കൊണ്ടു. ആരുടെ നിലവും അതിനായി 
ഞങ്ങള്‍ എടുത്തില്ല! 

17കൂടാതെ എന്‍റെ തീന്‍മേശയില്‍ എന്നും 
സ്വാഗതമുണ്ടായിരുന്ന 150 യെഹൂദന്മാരെ 
ഞാന്‍ അന്നം ഇനട്ടിപ്പോന്നു. ചുറ്റുമുള്ള രാജ്യങ്ങ 
ളില്‍നിന്ന്‌ ഞങ്ങളുടെ അടുത്തു വന്നവര്‍ക്കും 
അന്നം കൊടുത്തു. 18എനന്‍െറ തീന്‍മേശയില്‍ 
പങ്കുകൊള്ളുന്നവര്‍ക്കു വേണ്ടി ഒരു പശുവിനെ 
യും ആറു നല്ല ആടുകളെയും പലതരം പക്ഷിക 
ളെയും നിത്യേന പാകം ചെയ്യുമായിരുന്നു. 
പത്തു ദിവസത്തിലൊരിക്കല്‍ തെറ്റാതെ പല 
തരം വീഞ്ഞും വിളമ്പിയിരുന്നു. എന്നിട്ടും ദേശ 
വാഴിക്കുള്ള ഭക്ഷണം ഞാന്‍ IT 
(എനെറെ ആഹാരത്തിനുള്ള ചെലവ്‌ കുതി 
യായി തരാന്‍ ജനങ്ങളെ ഞാന്‍ നിര്‍ബന്ധിച്ചു 
മില്ല). ജനങ്ങള്‍ എടുത്തപ്രവ്ൃത്തി അതികഠിന 
മാണെന്നു ഞാ൯ അറിഞ്ഞിരുന്നു. 9ദൈവമേ, 
ഇവര്‍ക്കുവേണ്ടി ഞാന്‍ ചെയ്ത നല്ല കാര്യ 


























തിരിച്ചു കൊടുക്കുക. ഇപ്പോള്‍ത്തന്നെ! കടം 
കൊടുത്ത പണത്തിനും ധാനൃത്തിനും പുതു 
വീഞ്ഞിനും എണ്ണയ്ക്കും നിങ്ങള്‍ പിരിച്ച ഒരു 


1” 


ശതമാനം പലിശയും തിരിച്ചു കൊടുക്കുക! 


12അപ്പോള്‍ ധനികരും ഉദ്യോഗസ്ഥരും പറ 
ഞ്ഞു, “ഞങ്ങള്‍ അതു തിരിച്ചു കൊടുക്കാം. 
കൂടുതലൊന്നും അവരോടു ചോദിക്കയുമില്ല. 
നെഹെമ്യാവേ നീ പറയുമ്പോലെ ഞങ്ങള്‍ 
Hes കൊള്ളാം.” 

Se ഞാന്‍ പുരോഹിതരെ വിളിച്ചു 
സാക്ഷി നിര്‍ത്തി ധനികരും ഉദ്യോഗസ്ഥരും 
ചെയ്യാമെന്നു സ്വയം ഏറ്റത്‌ ദൈവത്തോടു 
സത്യം ചെയ്യിച്ചു. 43പിന്നെ ഞാന്‍ എന്‍െറ 
ഉടുപ്പിലെ ഞൊറികള്‍ കുടഞ്ഞിട്ടു പറഞ്ഞു, 
“വാക്കുപാലിക്കാത്ത ഒരോരുത്തനോടും ദൈവം 
ഇതു തന്നെ ചെയ്യും. ദൈവം അങ്ങനെയുള്ള 
വരെ അവരുടെ വീട്ടില്‍നിന്നും സമ്പാദ്യത്തി 
ല്‍നിന്നും ഇതുപോലെ കുടഞ്ഞുകളയും. അത്ത 
രത്തിലുള്ളവന്‍ സര്‍വ്വവും നഷ്ടമാവും!” 





ങ്ങള്‍ അങ്ങും ഓർക്കേണമേ. 


കൂടുതല്‍ പ്രശ്നങ്ങള്‍ 

അപ്പോള്‍ സ൯ബല്ലത്തും തോബീയാവും 

അരാബ്യനായ ഗേശെമും ഞങ്ങളുടെ മറ്റു 
ശത്രുക്കളും ഞാന്‍ മതില്‍ പണിത കാര്യം കേട്ട 
റിഞ്ഞു. മതിലിലെ എല്ലാ ഓട്ടകളും ഞങ്ങള്‍ 
നന്നാക്കിയെങ്കിലും വാതിലുകളില്‍ കതുകു 
കള്‍ അപ്പോഴും ഇണക്കിയിരുന്നില്പ. ആ നേരം 
സ൯ബല്ലത്തും ഗേശെമും എനിക്ക്‌ ഇങ്ങനെ 
ഒരു സന്ദേശം കൊടുത്തയച്ചു: “നെഹെമ്യാവേ, 
വരിക, നമുക്ക്‌ ഓനോ സമഭൂമിയിലെ കെഫീ 
രിം പട്ടണത്തില്‍ സന്ധിച്ചു സംസാരിക്കാം.” 
എന്നാല്‍ അവര്‍ എന്നെ അപായപ്പെടുത്താന്‍ 
നോക്കുകയായിരുന്നു. 

ആയതിനാല്‍ അവരുടെ അടുത്തേക്ക്‌ ഇങ്ങ 
നെ ഒരു മറുപടിയുമായി ഞാന്‍ ദൂതന്മാരെ 
അയച്ചു: “ഒരു പ്രധാന ജോലിയില്‍ ആയതു 
കൊണ്ട്‌ എനിക്കു വരാന്‍ സാദ്ധ്യമല്ല. നിങ്ങളു 








497 


മായി തമ്മില്‍ കാണുന്നതിനുവേണ്ടി മാത്രം 
ജോലി മുടക്കാന്‍ ഞാന്‍ തയ്യാറല്ല.” 

ദ്സന്‍ബല്ൃത്തും ഗേശെമും അതേ സന്ദേശം 
നാലുതവണ കൊടുത്തയച്ചു. അത്രയും തവണ 
ഞാനും അതേ മറുപടി തന്നെ കൊടുത്തു. 
ടഅഞ്ചാം തവണ സന്‍ബല്വത്ത്‌ പഴയ സന്ദേശം 
തന്‍െറ ഭൃത്യന്‍വശം വേറൊരു തുറന്ന എഴുത്തോ 
ടുകൂടി കൊടുത്തയച്ചു. എഴുത്ത്‌ ഇങ്ങനെ 
ആയിരുന്നു: “നീയും യെഹൂദന്മാരും ചേര്‍ന്ന്‌ 
രാജാവിനെതിരെ പ്രവര്‍ത്തിക്കാന്‍ ഒരുക്കം കൂട്ടു 
കയാണെന്നും അതിനുവേണ്ടിയാണ്‌ യെരൂശ 
ലേമിലെ മതില്‍ പണിയുന്നതെന്നും ഒരു ശ്രുതി 
എല്ലായിടത്തും പരന്നിട്ടുണ്ട. അതു സത്യമാ 
ണെന്ന്‌ ഗേശെമും പറയുന്നു. നീ ആയിരിക്കും 
യെഹൂദരുടെ പുതിയ രാജാവെന്നു ജനങ്ങള്‍ 
പറയുന്നു. 7"യെഹൂദയില്‍ ഒരു രാജാവുണ്ട്‌!' 
എന്ന്‌ യെരൂശലേമില്‍ പ്രഖ്യാപിക്കാന്‍ നീ 
പ്രവാചകരെ തിരഞ്ഞെടുത്തുകഴിഞ്ഞതായും 
ശ്രുതിയുണ്ട്‌. 

“ഈ വിവരം അര്‍ത്ഥഹ്ശഷ്ടാരാജാവു കേള്‍ 
ക്കുമെന്ന്‌ നെഹെമ്യാവേ, നിന്നെ ഞാന്‍ താക്കീ 
തു ചെയ്യുന്നു. അതുകൊണ്ട്‌ വരിക. നമുക്കൊ 
ന്നിച്ചിരുന്ന്‌ ഇതേപ്പറ്റി സംസാരിക്കാം.” 

&സന്‍ബല്പത്തിന്‌ ഞാന്‍ ഇങ്ങനെ മറുപടി 
അയച്ചു: “നീ പറഞ്ഞതൊന്നും തന്നെ സംഭവി 
ക്കുന്നില്ല. എല്ലാം നീ വെറുതെ കെട്ടിച്ചമയ്ക്കു 
കയാണ്‌.” 

ശേത്രുക്കള്‍ ഞങ്ങളെ വെറുതെ പേടിപ്പി 
ക്കാന്‍ നോക്കുകയായിരുന്നു. അവര്‍ വിചാരി 
ച്ചത്‌ ഇതാണ്‌. “യെഹൂദന്മാര്‍ പേടിക്കും. അപ്പോ 
ഴവ൯ പണിയെടുക്കാന്‍ അശക്തരാവും. മതിലി 
ന്‍െറ പണി ബാക്കിയുമാവും.” 

എന്നാല്‍ ഞാന്‍ പ്രാര്‍ത്ഥിച്ചു, 
എനിക്കു ശക്തി തരേണമെ.” 
10ഒരു നാള്‍ ഞാന്‍ മെഹേതബേലിനന്‍െറ മക 
നായ ദെലായാവിനന്‍െറ മകന്‍ ശെമയ്യാവിന്‍െറ 
വീട്ടില്‍ ചെന്നു. ശെമയ്യാവിന്‌ അകത്തു തന്നെ 
ഇരിക്കേണ്ടതുണ്ടായിരുന്നു. ശെമയ്യാവ്‌ പറഞ്ഞു, 

“നെഹെമ്യാവേ, നമുക്ക്‌ ദൈവാലയത്തിന 
കത്തുവെച്ചു സന്ധിക്കാം. നമുക്ക്‌ വിശുദ്ധ 
സ്ഥലത്തിനകത്തു കയറി കതകുകളടയ്ക്കാം. 
നിന്നെ കൊല്ലാന്‍ ആളുകള്‍ വരുന്നുണ്ട്‌. ഇന്നു 
രാത്രി നിന്നെ കൊല്ലാന്‍ അവര്‍ വരുന്നുണ്ട്‌.” 

1അതിന്‌ ശെമയ്യാവിനോടു ഞാന്‍ പറഞ്ഞു, 
“എന്നെപ്പോലൊരു സാധാരണക്കാരന്‍ മരണ 
ത്തിനു വിധേയനാകാതെ ആലയത്തിലേക്കു 
പ്രവേശിക്കാനാകില്ലെന്ന്‌ നിനക്കറിവുള്ളതാ 
ണ്‌. ഞാന്‍ പോകുകയില്ല!” 

12ശെമയ്യാവിനെ ദൈവം അയച്ചിരുന്നില്ലെ 
ന്നും എനിക്കെതിരെ അവന്‍ പ്രസംഗിച്ചിരു 
ന്നത്‌ അങ്ങനെ ചെയ്യാന്‍ തോബീയാവും സന്‍ 
ബല്ലത്തും കൂലി കൊടുത്തതു കൊണ്ടായിരുന്നെ 
ന്നും ഞാന്‍ അറിഞ്ഞു. 13എന്നെ പേടിപ്പിക്കു 
കയും ആലയത്തിനന്‍െറെ വിശുദ്ധസ്ഥലത്തേക്കു 
പോയി എന്നെക്കൊണ്ടു പാപം ചെയ്യിക്കുകയു 
മായിരുന്നു അവരുടെ ലക്ഷ്യം. അവര്‍ എനിക്കെ 
തിരെ പദ്ധതികള്‍ ഉണ്ടാക്കുകവഴി എന്നെ 
വിഷമിപ്പിക്കാനും അപവാദപ്പെടുത്താനും 
എന്‍െറ ശത്രുക്കള്‍ക്ക്‌ ഒരു കാരണം കിട്ടുകയു 
മായിരുന്നല്ലോ. 

14ദൈവമേ, തോബീയാവിനെയും സന്‍ബല്ല 
ത്തിനെയും ഓർക്കേണമേ. അവര്‍ ചെയ്ത 
ദുഷ്പ്രവൃത്തികളെ ഓർക്കേണമേ. എന്നെ ഭയ 
പ്പെടുത്താന്‍ നോക്കിയ നോവദ്യാ എന്ന പ്രവാ 


“ദൈവമേ 











നെഹെമ്യാവ്‌ 6:4-7:5 


ചകിയേയും മറ്റു പ്രവാചകരെയും ഓര്‍ക്കേ 
ണമേ. 


മതില്‍ തീര്‍ത്തു 

15യെരൂശലേമിലെ മതിലുപണി തീര്‍ത്തത്‌ 
എലൂല്‍മാസം ഇരുപത്തഞ്ചാം തീയതി ആയി 
രുന്നു. പണി തീര്‍ക്കാന്‍ അ൯പത്തിരണ്ടു ദിവ 
സം വേണ്ടിവന്നു. 1മതിലൂപണി തീര്‍ന്നത്‌ 
ഞങ്ങളുടെ എല്ലാ ശത്രുക്കളും അറിഞ്ഞു. ചുറ്റി 
ലൂമുള്ള എല്ലാ രാഷ്ട്രക്കാരും അതു കണ്ടു. 
അപ്പോള്‍ അവരുടെ ധൈര്യം കെട്ടു. എന്തു 
കൊണ്ടെന്നോ? ഈ പ്രവൃത്തി നടത്തിയത്‌ ദൈ 
വത്തിന്‍െറ സഹായത്തോടെയാണെന്ന്‌ അവര്‍ 
ക്കു മനസ്സിലായി. 

17ആ കാലത്ത്‌ യെഹൂദയിലെ ധനികര്‍ 
തോബീയാവിന്‌ ധാരാളം കത്തുകള്‍ അയയ്ക്കു 
ന്നുണ്ടായിരുന്നു. തോബീയാവ്‌ അവയ്ക്കു മറു 
പടിയും അയച്ചിരുന്നു. $യെഹൂദയിലെ കൂറേ 
ആളുകള്‍ തോബീയാവിനോടു കൂറു പ്രഖ്യാപി 
ചിട്ടുണ്ടായിരുന്നു. അതാണ്‌ അവര്‍ കത്തുകളയ 
യ്ക്കാ൯ന്‍ കാരണം. കൂറു പ്രഖ്യാപിക്കാനും കാര 
ണമുണ്ട്‌. ആരഹിനന്‍െറ മകനായ ശെഖന്യാവി 
നെറ മകളുടെ ഭര്‍ത്താവായിരുന്നു തോബീ 
യാവ്‌. മെശൂല്ലാമിന്‍െറ മകളെ തോബീയാവി 
ന്‍െറ മകന്‍ യോഹാനാന്‍ വിവാഹം ചെയ്തിരു 
ന്നു. ബേരെഖ്യാവിന്‍െറ മകനായിരുന്നു മെശു 
ല്ലാം. 9അവര്‍ തോബീയാവുമായി ഒരു വിശേ 
ഷസഖ്യത്തില്‍ ഏര്‍പ്പെട്ടിരുന്നു. അതുകൊണ്ടാ 
ണ്‌ തോബീയാവ്‌ എത്ര നല്ലവനാണെന്ന്‌ അവര്‍ 
എന്നോടു പറഞ്ഞുകൊണ്ടേയിരുന്നത്‌. ഞാന്‍ 
ചെയ്യുന്ന കാര്യങ്ങള്‍ അവര്‍ തോബീയാവി 
നെയും അറിയിച്ചുകൊണ്ടിരുന്നു. എന്നെ പേടി 

നിക്കാന്‍ തോബീയാവ്‌ എനിക്കു കത്തുകളയ 
യ്ക്കുകയും ചെയ്തു. 

മതിലുപണി തീര്‍ത്ത്‌ വാതിലുകളില്‍ കത 
കുകള്‍ കൂട്ടിയശേഷം ഞങ്ങള്‍ വാതിലുക 

ള്‍ക്ക്‌ കാവല്‍ക്കാരെയും ആലയത്തിലെ സംഗീ 
തക്കാരെയും പുരോഹിതരുടെ സഹായികളെ 
യും നിശ്ചയിച്ചു. 2പിന്നെ എന്‍െറ സഹോദ 
രന്‍ ഹനാനിയെ യെരൂശലേമിന്‍റെ പ്രഭുവാ 
യും ഹനന്യാവിനെ കോട്ടയുടെ അധിപനാ 
യും ഞാന്‍ നിയമിച്ചു. ഹനാനിയെ പ്രത്യേകം 
തിരഞ്ഞെടുക്കാന്‍ കാരണം അവന്‍ തികഞ്ഞ 
സത്യസന്ധനും മറ്റുള്ളവരെക്കാള്‍ ദൈവഭയം 
ഉള്ളവനുമായിരുന്നു എന്നതാണ്‌. 3പിന്നെ 
ഹനാനിയോടും ഹനന്യാവിനോടുമായി 
ഞാന്‍ പറഞ്ഞു, “നിത്യവും സൂര്യന്‍ ഉദിച്ച്‌ 
ഏതാനും മണിക്കൂറുകള്‍ കഴിഞ്ഞേ യെരുശലേ 
മിനെ വാതിലുകള്‍ തുറക്കാവൂ. സൂര്യന്‍ 
അസ്തമിക്കുന്നതിനു മുമ്പ്‌ വാതിലുകള്‍ അട 
ച്ചുപൂട്ടുകയും വേണം. നഗരത്തിന്‍െറ കാവ 
ലിന്‌ യെരുശലേമില്‍ പാര്‍ക്കുന്നവരെ മാത്രമെ 
നിയമിക്കാവൂ. അവരില്‍ ചിലരെ പ്രധാനസ്ഥ 
ലങ്ങളില്‍ കാവലിനു നിര്‍ത്തണം, ബാക്കിയുള്ള 
വരെ അവരവരുടെ വീട്ടിനടുത്തും ഇടണം.” 



































മടങ്ങി വന്ന പ്രവാസികളുടെ നാമാവലി 

ണപ്പോള്‍ നഗരം വിശാലവും ആള്‍പാര്‍പ്പു 
കുറഞ്ഞതും ആയിരുന്നു. വീടുകള്‍ വീണ്ടും 
പണിതിരുന്നുമില്ല. “ആയതിനാല്‍ എല്ലാ ജന 
ങ്ങളെയും വരുത്തി ഒരു സഭ കൂടുവാന്‍ ദൈവം 
എന്റെ മനസ്സില്‍ തോന്നിപ്പിച്ചു. എല്ലാ കുടും 
ബങ്ങളുടെയും നാമാവലി ഉണ്ടാക്കേണ്ടതി 
നായി സകലപ്രമാണിമാരെയും ഉദ്യോഗസ്ഥ 





നെഹെമ്യാവ്‌ 7:6-69 


രെയും സാധാരണക്കാരെയും ഞാന്‍ വിളിച്ചു 
കൂട്ടി. ആദ്യം മടങ്ങിവന്ന പ്രവാസികൂടുംബങ്ങ 
ളുടെ പേര്‍വിവരപ്പട്ടിക എനിക്കു കിട്ടി. 
അതില്‍ എഴുതിക്കണ്ടത്‌ ഇതാണ്‌: 

പണ്ട്‌ ബാബിലോണ്‍രാജാവായ നെബൂഖ 
ദ്നേസര്‍ തടവുകാരാക്കി ബാബിലോണിലേ 
ക്കുകൊണ്ടുപോയ ദേശവാസികളില്‍ യെരൂശ 
ലേമിലേക്കും യെഹൂദയിലേക്കും മടങ്ങിവന്ന 
വരുടെ പേരുവിവരമാണിത്‌. അവരോരുത്തരും 
അവനവന്‍െറ പട്ടണത്തിലേക്കാണ്‌ മടങ്ങി 
പ്പോയത്‌. 7സെരുബ്പാബേലിനന്‍െറ കൂടെ മടങ്ങി 
യവർ: യേശുവ, നെഹെമ്യാവ്‌ അസര്യാവ്‌, രയ 
മ്യാവ്‌, നഹമാനി, മൊര്‍ദ്ദെഖായി, ബില്‍ശാന്‍, 
മിസ്പേരെത്ത്‌, ബിഗ്വായി, നെഹും, ബയനാ. 
ഇനി യിസ്രായേല്‍ജനത്തിലെ പുരുഷന്മാരുടെ 


പേരുകളും എണ്ണവും: 

















പാരോശിനന്‍െറ പിന്‍ഗാമികള്‍ 2172 
9 ശെഫത്യാവിന്‍െറ പിന്‍ഗാമികള്‍ 372 
10 ആരഹിന്‍െറ പിന്‍ഗാമികള്‍ 652 
1 യേശുവയുടെയും യോവാബിനന്‍െറയും 

കുടുംബക്രമത്തിലൂടെ വന്ന പഹത്ത്‌ 

മോവാബിന്‍െറ പിന്‍ഗാമികള്‍ 2818 
12 ഏലാമിനന്‍െറ പിന്‍ഗാമികള്‍ 1254 
13 സത്ഥൂവിന്‍െറ പിന്‍ഗാമികള്‍ 845 
14 സക്കായിയുടെ പിന്‍ഗാമികള്‍ 760 
15 ബിന്നൂവിയൂടെ പിന്‍ഗാമികള്‍ 648 
16 ബേബായിയുടെ പിന്‍ഗാമികള്‍ 628 
17 അസ്ഗാദിന്‍െറെ പിന്‍ഗാമികള്‍ 2322 
18 അദോനീക്കാമിന്‍െറെ പിന്‍ഗാമികള്‍ 667 
19 ബിഗ്വായിയുടെ പിന്‍ഗാമികള്‍ 2067 
20 ആദീന്‍െറ പിന്‍ഗാമികള്‍ 655 


21 ഹിസ്ക്കീയാവിന്‍െറ കുലത്തിലൂടെ വന്ന 

ആതേരിന്‍െറ പിന്‍ഗാമികള്‍ 98 
22 ഹാശൂമിന്‍െറ പിന്‍ഗാമികള്‍ 328 
23 ബേസായിയുടെ പിന്‍ഗാമികള്‍ 324 
24 ഹാരീഫിന്‍െറ പിന്‍ഗാമികള്‍ 112 
25 ഗിബെയോനന്‍െറ പി൯ഗാമിക 95 
26 ബേത്ത്േഹെം നെതോഫാത്‌ എന്നീ നഗര 





ങ്ങളില്‍ നിന്നുള്ളവര്‍ 188 
27 അനാഥോത്‌ നഗരത്തില്‍ 

നിന്നുള്ളവര്‍ 128 
28 ബേത്ത്‌-അസ്മാവേത്‌ 

നഗരത്തില്‍നിന്നുള്ളവര്‍ 42 


29 കിര്യത്ത്‌ യെയാരീം, കെഫീര, ബെയെ 
രോത്ത്‌ എന്നീ 
നഗരങ്ങളില്‍ നിന്നുള്ളവര്‍ 743 
30 രാമാ ഗേബ എന്നീ നഗരങ്ങളില്‍നിന്നുള്ള 
വര്‍ 621 
31 മിക്മാസുനഗരത്തില്‍ നിന്നുള്ളവര്‍ 122 
32 ബേഥേല്‍, ഹായീ എന്നീ നഗരങ്ങളില്‍ 
നിന്നുള്ളവര്‍ 123 
33 നെബോ എന്ന മറ്റേ നഗരത്തില്‍നിന്നു 





ള്ളവര്‍ 52 
34 ഏലാം എന്ന മറ്റേ നഗരത്തില്‍ 
നിന്നുള്ളവര്‍ 1254 


35 ഹാരീംനഗരത്തില്‍ നിന്നുള്ളവര്‍ 320 
36 യെരീഹോനഗരത്തില്‍ നിന്നുള്ളവര്‍ 345 
37 ലോദ്‌, ഹാദീദ, ഓനോ എന്നീ നഗരങ്ങ 
ളില്‍ നിന്നുള്ളവര്‍ 721 
38 സേനായാനഗരത്തില്‍ 
നിന്നുള്ളവര്‍ 3930 
പുരോഹിതന്മാര്‍: യേശുവയുടെ കുടുംബ 
ത്തിലൂടെ വന്ന യെദായാവിനന്‍െറെ പിന്‍ഗാ 
മികള്‍ 973 


498 


40 ഇത്മേരിന്‍െറ പിന്‍ഗാമികള്‍ 1052 
41 പശ്ഹൂരിന്‍െറ പിന്‍ഗാമികള്‍ 1247 
42 ഹാരീമിന്‍െറെ പിന്‍ഗാമികള്‍ 1017 


4ലേവിയുടെ ഗോത്രത്തില്‍പ്പെടടവര്‍: ഹോദെ 
വയുടെ കുലത്തില്‍പ്പെട്ട കദ്മീയേലിന്‍െറ 
കുലത്തിലൂടെ വന്ന യേശുവയുടെ 
പിന്‍ഗാമികള്‍ 74 

44 ഗായകര്‍: 
അസ്ധാഫിന്‍െറ പിന്‍ഗാമികള്‍ 148 

45 വാതില്‍ കാവല്‍ക്കാര്‍: 
ശല്പൂം, ആതേര്‍, തല്‍മോന്‍, അക്കൂബ്‌, 
ഹതീത, ശോബായി എന്നിവരുടെ 
പിന്‍ഗാമികള്‍ 138 

46 പ്രത്യേക ആലയദാസന്മാര്‍: 
സീഹ, ഹസൂഫ, തബ്ബായോത്ത്‌ എന്നിവ 
രുടെ പിന്‍ഗാമികള്‍, 

47 കേരോസ്‌, സീയായു, പാദോന്‍, 

48 ലെബാന, ഹഗാബ, സല്‍മായി।, 

49 ഹാനാന്‍, ഗിദ്ദേല്‍, ഗാഹര്‍, 

50 രെയായ്യാവ്‌. രെസീന്‍, നെക്കോദ, 

51 ഗസ്ത്ാം, ഉസ്സ, പാസേഹ, 

52 ബേസായി, മെയൂനിം നെഫുസിം, 

5 ബക്ക്ബൂക്ക്‌, ഹക്കൂഫ, ഹര്‍ഹൂര്‍, 

54 ബസ്ലീത്ത്‌, മെഹീദ, ഹര്‍ശ, 

55 ബര്‍ക്കോസ്‌, സീസെര, തേമഹ്‌, 

56 നെസീഹ, ഹതീഫ. 

5്ശലോമോനന്‍െറ ദാസന്മാരുടെ പിന്‍ഗാമി 
കള്‍: സോതായി, സോഫേരെത്ത്‌, പെരീദ, 

58 യാല, ദര്‍ക്കോന്‍, ഗിദ്ദേല്‍, 

59 ശെഫത്യാവ്‌, ഹത്തീല്‍, പോഖേരെത്ത്‌- 
സെബായീം, ആമോന്‍, എന്നിവര്‍. 

൦ എല്ലാ ആലയദാസന്മാരും ശലോമോന്‍െറ 
ദാസന്മാരുടെ പിന്‍ഗാമികളും 392. 








ടിതേല്‍-മേലെഹ്‌, തേല്‍-ഹര്‍ശാ, കെരൂബ്‌, 
അദ്ദോന്‍, ഇമ്മേര്‍, എന്നീ നഗരങ്ങളില്‍നിന്ന്‌ 
യെരൂശലേമിലേക്കു ചിലര്‍ വന്നു. എന്നാല്‍ 
അവരുടെ കുടുംബങ്ങള്‍ യിസന്രായേല്‍ജനത 
തന്നെയോ എന്നു തെളിയിക്കാന്‍ അവര്‍ക്കു 
കഴിഞ്ഞില്ല. അങ്ങനെ വന്നവര്‍: 
2ദെലയാവ്‌, തോബീയാവ്‌ നെക്കോദ എന്നി 

വരുടെ പിന്‍ഗാമികള്‍ 642 

പുരോഹിതകുടുംബങ്ങളില്‍ നിന്നുള്ള 
ഹോബ, ഹക്കോസ്‌, ബര്‍സ്സില്ലായി എന്നിവ 
രുടെ പിന്‍ഗാമികള്‍. (ഗിലെയാദ്യക്കാര൯ ബര്‍ 
സ്റ്റിപ്പായിയുടെ ഒരു മകളെ ഒരുവന്‍ വിവാഹം 
ചെയ്താല്‍ അവനെ ബര്‍സ്സില്ലായിയുടെ പിന്‍ 
ഗാമിയായി കണക്കാക്കിയിരുന്നു.) 

64ഇവര്‍ താന്താങ്ങളുടെ കുടുംബചരിത്രം തെര 
ഞ്ഞുവെങ്കിലും കണ്ടുകിട്ടിയില്ല.. പുരോഹിത 
രായിരിക്കുന്നതിനു തങ്ങളുടെ പൂര്‍വ്വികര്‍ 
പുരോഹിതരായിരുന്നെന്നു തെളിയിക്കാന്‍ 
അവര്‍ക്കു കഴിഞ്ഞില്ല. അതുകൊണ്ട്‌ പുരോഹി 
തരുടെ പട്ടികയില്‍ അവരെ ഉള്‍പ്പെടുത്തി 
യില്ല. മഹാപുരോഹിതന്‍ എന്താണു ചെയ്യേ 
ണ്ടതെന്ന്‌ ദൈവത്തില്‍ നിന്നറിയാന്‍ ഉനരീമും 
തുമ്മീമും ഉപയോഗിക്കുംവരെ ആരും അതിവി 
ശുദ്ധമായ ആഹാരം കഴിച്ചുകൂടെന്ന്‌ ദേശവാഴി 
കല്ലിച്ചു. 

്മേടങ്ങിവന്ന ആ സംഘത്തില്‍ ദാസീദാസ 
ന്മാരെ കൂടാതെ ആകെ 42360 പേരുണ്ടായിരുന്നു. 
അവരുടെ ദാസന്മാരും ദാസിമാരും 7337 പേര്‍. 
അവരുടെ കൂടെ ആണും പെണ്ണുമായി 245 
സംഗീതജ്ഞരുമുണ്ടായിരുന്നു. &89അവര്‍ക്ക്‌ 736 














499 


കുതിരകളും 245 കോവര്‍ കഴുതകളും 435 ഒട്ടക 
ങ്ങളും 0 കഴുതകളുമുണ്ടായിരുന്നു. 
70കുടും ബത്തലവന്മാരില്‍ ചിലര്‍ പണിയെ 


നെഹെമ്യാവ്‌ 7:70-8:17 


അക്കൂബ്‌, ശബ്ബെത്തായി, ഹോദീയാസ്‌, മയസേ 
യാവ്‌, കെലീതാ, അസര്യാവ്‌, യോസാബാദ്‌, 
ഹാനാന്‍, പെലായാവ്‌ എന്നിവരായിരുന്നു ആ 








സഹായിക്കാന്‍ പണം കൊടുത്തു. ദേശവാഴി 
എട്ടര കിലോഗ്രാം സ്വര്‍ണ്ണവും അന്‍പതു കിണ്ണ 
ങ്ങളും 530 പുരോഹിതര്‍ക്കുള്ള ഉടുപ്പുകളും 
ഖജനാവിന്‌ കൊടുത്തു. 71കുടുംബത്തലവന്മാര്‍ 
170 കിലോഗ്രാം സ്വര്‍ണ്ണവും 11/3 ടണ്‍ വെള്ളി 
യും കൊടുത്തു. 72ശേഷമുള്ള ജനം ആകെ 170 
കിലോഗ്രാം സ്വര്‍ണ്ണവും 11/3 ടണ്‍ വെള്ളിയും 
പുരോഹിതര്‍ക്കുള്ള അറുപത്തേഴ്‌ ഉടുപ്പുകളും 
കൊടുത്തു. 

നഅങ്ങനെ പുരോഹിതരും ലേവിയുടെ കൂട്ട 
ക്കാരും വാതില്‍കാവല്‍ക്കാരും പാട്ടുകാരും ദൈ 
വാലയദാസന്മാരും ശേഷം എല്ലാ യിസ്ധ്രായേ 
ലുകാരും അവരവരുടെ പട്ടണങ്ങളില്‍ പാര്‍പ്പു 
തുടങ്ങി. അക്കൊല്ലം ഏഴാം മാസത്തോടെ മുഴു 
വന്‍ യിസ്ധ്രായേലുകാരും താന്താങ്ങളുടെ പട്ട 
ണങ്ങളില്‍ പാര്‍പ്പുറപ്പിച്ചിരുന്നു. 











എസ്രാ ന്യായപ്രമാണം വായിക്കുന്നു 

ആ കൊല്ലം ഏഴാം മാസത്തില്‍ യിസ്രായേ 

ലിലെ മുഴുവന്‍ ജനങ്ങളും ഒരൊറ്റയാളെ 
ങ്കില്‍ എങ്ങനെയോ അത്രയും ഒരുമയോടെ നീര്‍ 
വാതിലിനുമുന്നിലുള്ള തുറന്ന സ്ഥലത്ത്‌ സഭ 
കൂടി. യഹോവ യിസ്രായേലുകാര്‍ക്കു കൊടു 
ത്ത മോശെയുടെ ന്യായപ്രമാണം സഭയുടെ 
മുമ്പാകെ കൊണ്ടുവരണമെന്ന്‌ അവിടെ കൂടി 
യവര്‍ ഒന്നടങ്കം എസ്രയോടു പറഞ്ഞു. 2അങ്ങ 
നെ ആ കൊല്ലം ഏഴാം മാസം ഒന്നാം തീയ്യതി 
പുരുഷന്മാരും സ്ത്രീകളുമടക്കം കേട്ടു മനസ്സിലാ 
ക്കാന്‍ പ്രായമായ എല്ലാവരും കൂടിയിരുന്ന സഭ 
യുടെ മുമ്പാകെ പുരോഹിതനായ എസ്രാ 
ന്യായപ്രമാണം കൊണ്ടുവന്നു. 3നീര്‍വാതി 
ലിനു മുന്നിലുള്ള സ്ഥലത്തുവച്ച്‌ അതിരാ 
വിലെമൂതല്‍ ഉച്ചവരെ എസ്രാ ന്യായപ്രമാണ 
പുസ്തകം ഉറക്കെ വായിച്ചു. മുഴുവന്‍ പുരുഷ 
ന്മാരും സ്ത്രീകളുമടക്കം ശ്രദ്ധിച്ചു മനസ്സിലാ 
ക്കാന്‍ പ്രായമായ എല്ലാവരെയും അവന്‍ ന്യായ 
പ്രമാണപുസ്തകം വായിച്ചുകേശള്‍പ്പിച്ചു. മുഴു 
വന്‍ ജനങ്ങളും അതു ശ്രദ്ധിച്ചുകേള്‍ക്കുകയും 
ന്യായപ്രമാണത്തോട്‌ ആഭിമുഖ്യമുണ്ടാവു 
കയും ചെയ്തു. 

4 എസ്രാ നിന്നത്‌ ഈ പ്രത്യേക ആവശ്യത്തി 
നായി ഉണ്ടാക്കിയ ഒരു ഉയര്‍ന്ന മരപ്പീഠത്തി 
ലായിരുന്നു. മത്ഥിത്ഥ്യാവ്‌, ശേമാ, അനായാവ്‌, 
ഉനരീയാവ്‌, ഹില്‍ക്കീയാവ്‌, മയസേയാവ്‌ 
എന്നിവര്‍ എസ്രായുടെ അടുത്ത്‌ വലത്തുഭാഗ 
ത്തും പെദായാവ്‌, മീശായേല്‍, മല്‍കിയാവ്‌, 
ഹാശും ഹശ്ബദ്ദാനാ, സെഖര്യാവ്‌, മെശുല്ലാം 
എന്നിവര്‍ ഇടത്തുഭാഗത്തും നിന്നു. 

എസ്രാ പുസ്തകം തുറന്നു. അവന്‍ നിന്നത്‌ 
ഉയരത്തിലായതുകൊണ്ട്‌ സകല ജനത്തിനും 
അവനെ കാണാമായിരുന്നു. എസ്രാ ന്യായപ്ര 
മാണപുസ്തകം തുറന്നപ്പോള്‍ ജനം മുഴുവന്‍ 
എഴുന്നേറ്റുനിന്നു. തഹാദൈവമായ യഹോവ 
യെ എസ്രാ സ്തുതിച്ചപ്പോള്‍ ജനം മുഴുവന്‍ 
കൈകളുയര്‍ത്തി “ആമേന്‍! ആമേന്‍!” എന്നു 
പറയുകയും വണങ്ങി ഭൂമിയില്‍ മുഖംചേര്‍ത്ത്‌ 
യഹോവയെ ആരാധിക്കുകയും ചെയ്തു. 

ലേവിയുടെ ഗോത്രത്തില്‍നിന്നുള്ള ഇവര്‍ 


























ലേവ്യര്‍. 
ജനങ്ങള്‍ക്കു മനസ്സിലാകേണ്ടതിനാ യി 
ലേവ്യര്‍ ന്യായപ്രമാണപുസ്തകം വായിച്ച്‌ 
അതിന്‍െറ അര്‍ത്ഥം ലളിതമായി വിശദീകരി 
ച്ചു കൊടുത്തു. 

പിന്നെ ദേശവാഴിയായ നെഹെമ്യാവും 
പുരോഹിതനും ശാസ്ത്രിയുമായ എസ്രയും 
ജനങ്ങള്‍ക്ക്‌ ഉപദേശം നല്‍കുകയായിരുന്ന 
ലേവ്യരും ഇങ്ങനെ പറഞ്ഞു, “ഇന്ന്‌ നിങ്ങളുടെ 
ദൈവമായ യഹോവയ്ക്ക്‌ ഒരു വിശേഷദിവ 
സമാകുന്നു. ആയതിനാല്‍ ദുഃഖിക്കരുത്‌. കരയു 
കയുമരുത്‌.” അവര്‍ അങ്ങനെ പറയാന്‍ കാരണം 
ന്യായപ്രമാണത്തിലെ ദൈവസന്ദേശങ്ങള്‍ 
കേട്ടശേഷം സകലജനങ്ങളും കരഞ്ഞു തുടങ്ങി 
യതായിരുന്നു. 

10നെഹമ്യാവു പറഞ്ഞു, “ചെന്ന്‌ സമൃദ്ധമായ 
ഭക്ഷണവും മധുരപാനീയങ്ങളും കഴിച്ച്‌ സുഖി 
ക്കുക. ഒരു ഭക്ഷണവും പാകം ചെയ്തിട്ടില്ലാത്ത 
വര്‍ക്ക്‌ അല്പം ഭക്ഷണവും പാനീയങ്ങളും പകര്‍ 
ന്നു കൊടുക്കുക. ഇന്ന്‌ യഹോവയ്ക്കു ഒരു 
വിശേഷദിവസമാണ്‌. കരയാതിരിക്കുക. 
യഹോവയുടെ സന്തോഷം നിങ്ങളെ ശക്ത 
രാക്കും.” 

11“ശാന്തരായി അടങ്ങിയിരിക്കുക. ഇന്നൊരു 
വിശേഷദിവസമാണ്‌. ദു:ഃഖിക്കാതിരിക്കുക” 
എന്നു പറഞ്ഞുകൊണ്ട്‌ ലേവ്യരും ജനങ്ങളെ 
ശാന്തരാകാന്‍ സഹായിച്ചു. 

12അപ്പോള്‍ എല്ലാവരും വിശേഷഭക്ഷണം 
കഴിക്കുകയും പകര്‍ച്ച കൊടുത്തയയ്ക്കുകയും 
ചെയ്തു. അവര്‍ അത്യന്തം ആഹ്ളാദത്തോടെ 
ആ വിശേഷദിവസം ആഘോഷിച്ചു. അങ്ങനെ 
ശാസ്ത്രികള്‍ പഠിപ്പിക്കാന്‍ ശ്രമിച്ചുകൊണ്ടി 
രുന്ന യഹോവയുടെ വചനം ഒടുവില്‍ അവ 
ര്‍ക്കു ബോദ്ധ്യമായി. 

13ആ മാസം രണ്ടാം തീയതി സകല കുടുംബ 
ങ്ങളുടെയും തലവന്മാര്‍ ചെന്ന്‌ എസ്രയോടും 
പുരോഹിതരോടും ലേവ്യരോടും ഒത്ത്‌ സഭ 
കൂടി. ന്യായപ്രമാണവാക്യങ്ങള്‍ പഠിപ്പിക്കുന്ന 
തിനായി എല്ലാവരും നിയമജ്ഞനായ എസ്ര 
യുടെ ചുറ്റും കൂടി. 

1415യഹോവ മോശെ മുഖാന്തിരം ഇങ്ങനെ 
കല്വിച്ചതായി ന്യായപ്രമാണത്തില്‍ അവര്‍ 
കണ്ടു: കൊല്പത്തിലെ ഏഴാം മാസത്തില്‍ ഒരു 



































വിശേഷദിവസം ആഘോഷിക്കുന്നതിനായി 
യിസ്രായേലിലെ ജനങ്ങള്‍ യെരൂശലേമില്‍ 
പോകണം: “അവര്‍ തല്‍ക്കാലത്തേക്കുണ്ടാക്കിയ 





കൂടാരങ്ങളില്‍ പാര്‍ക്കണം. എല്ലാ പട്ടണങ്ങളി 
ലൂടെയും യെരൂശലേമിലൂടെയും ഇപ്പറയുന്ന 
അറിയിപ്പുമായി പോകണം.” “മലയില്‍ ചെന്ന്‌ 
പലതരം ഒലീവുമരങ്ങളുടെ കൊമ്പുകളും കൊ 
ഴുന്തുകൊമ്പുകളും പനയോലകളും തണല്‍ മര 
ങ്ങളുടെ കൊമ്പുകളും ശേഖരിക്കുക. അവ ഉപ 
യോഗിച്ച്‌ തല്‍ക്കാലത്തേക്കുള്ള കൂടാരങ്ങളുണ്ടാ 
ക്കുക. ന്യായപ്രമാണം അനുസരിക്കുക.” 
16അതുകൊണ്ട്‌ ജനങ്ങള്‍ പുറത്തുപോയി 
മരക്കൊമ്പുകള്‍ ശേഖരിച്ച്‌ സ്വന്തം വീടിന്‍െറ 
മേല്‍പ്പുരമേലും ആലയത്തിനന്‍െറ മുറ്റത്തും നീര്‍ 
വാതിലിനും എഫ്രയീംവാതിലിനും അടുത്തു 





അവിടെ നില്‍ക്കുകയായിരുന്ന ജനത്തിന്‌ ന്യാ 
യപ്രമാണത്തിന്‍െറ പൊരുള്‍ പറഞ്ഞുകൊടു 
ത്തു. യേശുവ, ബാനി, ശേരെബ്യാവ്‌, യാമീന്‍, 





ള്ള തുറന്ന സ്ഥലത്തും തങ്ങളുടെ കൂടാരങ്ങളു 
ണ്ടാക്കി. 17പ്രവാസത്തില്‍നിന്നു മടങ്ങിവന്ന 
മുഴുവന്‍ യിസ്ധരായേലുകാരും അങ്ങനെ കൂടാര 


നെഹെമ്യാവ്‌ 8:18-9:19 


ങ്ങളുണ്ടാക്കി പാര്‍ത്തു. നൂറ മകന്‍ യോശുവ 
യുടെ കാലം തൊട്ട്‌ അന്നുവരെ ജനം കൂടാര 
ത്തിരുന്നാള്‍ ആഘോഷിച്ചിരുന്നില്ല. എല്ലാവ 
ര്‍ക്കും വളരെ സന്തോഷമായിരുന്നു! 
8ഉത്സവത്തിന്‍െറെ നാളുകളത്രയും എസ്രാ 
ന്യായപ്രമാണപുസ്തകം ജനങ്ങളെ വായിച്ചു 
കേള്‍പ്പിച്ചു. ഉത്സവത്തിന്‍റെ ആരംഭദിനം 
മുതല്‍ അവസാനദിനം വരേക്കും എസ്രാ ന്യായ 
പ്രമാണം വായിച്ചു കേള്‍പ്പിച്ചു. ഉത്സവം ഏഴു 
ദിവസം ആഘോഷിച്ചു. എട്ടാം ദിവസം നിയമ 
പ്രകാരം ജനങ്ങള്‍ ഒരു വിശേഷസഭ കൂടി 








യിസ്രായേലുകാര്‍ അവരുടെ 

പാപങ്ങള്‍ ഏറ്റുപറയുന്നു 
ആ മാസം ഇരുപത്തിനാലാം തീയതി ദു:ഖം 
സൂചിപ്പിക്കുന്നതിനായി ദേഹത്തു ചാക്കൂടു 
പ്പും തലയില്‍ ചേറും ഇട്ട്‌ യിസ്രായേലിലെ 
ജനങ്ങള്‍ ഒരു ദിവസത്തെ ഉപവാസത്തിനു 
വേണ്ടി ഒത്തുകൂടി. 2യേഥാര്‍ത്ഥ യിസ്രായേലു 
കാര്‍ മറ്റു ജനങ്ങളില്‍നിന്നു വേര്‍തിരിയുകയും 
ആലയത്തില്‍ചെന്ന്‌ തങ്ങളുടെയും തങ്ങളുടെ 
പൂർവികരുടെയും പാപങ്ങള്‍ എഴുന്നേറ്റുനിന്ന്‌ 
ഏറ്റു പറയുകയും ചെയ്തു. മമൂന്നു മണിക്കു 
റോളം നിന്നനില്ലില്‍ അവര്‍ തങ്ങളുടെ ദൈവ 
മായ യഹോവയുടെ ന്യായപ്രമാണപുസ്തകം 
വായിച്ചു. പിന്നെയും മൂന്നു മണിക്കൂറോളം 
അതേനില്ലില്‍ അവര്‍ സ്വന്തം പാപങ്ങള്‍ 








ഏറ്റുപറയുകയും തങ്ങളുടെ ദൈവമായ 
യഹോവയെ വണങ്ങി ആരാധിക്കുകയും 
ചെയ്തു. 


പിന്നെ, ലേവ്യരായ യേശുവ, ബാനി, കദ്മീ 
യേല്‍, ശെബന്യാവ്‌, ബുന്നി, ശെരെബ്യഠാവ്‌, 
ബാനി, കെനാനി, എന്നിവര്‍ ലേവ്യർക്കു നില്‍ 
ക്കാനുള്ള പടികളില്‍ നിന്നുകൊണ്ട്‌ തങ്ങളുടെ 
ദൈവമായ യഹോവയോടു നിലവിളിച്ചു. 
ലേവ്യരായ യേശുവ, കദ്മീയേല്‍, ബാനി, 
ഹശബ്ന്യാവ്‌, ശേരെബ്യാവ്‌, ഹോദീയാവ്‌, 
ശെബന്യാവ്‌, പെദഹ്യാവ്‌, എന്നിവര്‍ വീണ്ടും 
പറഞ്ഞു, “നിങ്ങളുടെ ദൈവമായ യഹോവ 
യെ എഴുന്നേറ്റുനിന്ന്‌ വാഴ്ത്തുക!” 

ദൈവം എന്നും ഉണ്ടായിരുന്നു! ദൈവം 
എന്നും ഉണ്ടായിരിക്കയും ചെയ്യും! നിന്‍െറ മഹ 
ത്തായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ! എല്ലാ 
ആശംസയ്ക്കും പ്രശംസയ്ക്കും മീതെ അങ്ങ 
യുടെ നാമം ഉയര്‍ത്തപ്പെടട്ടെ! 

നീ ആകുന്നു ദൈവം! യഹോവേ, നീ മാത്ര 
മാകുന്നു ദൈവം! നീ ആകാശം സൃഷ്ടിച്ചു! 
അതിലുമുന്നതത്തിലുള്ള സ്വര്‍ഗ്ഗങ്ങളും അതി 
ലുള്ള സകലവും നീ സൃഷ്ടിച്ചു! ഭൂമിയും അതി 
ന്മേലുള്ള സകലവും നീ സൃഷ്ടിച്ചു! സമുദ്ര 
ങ്ങളും അവയിലുള്ള സകലവും നീ സൃഷ്ടിച്ചു! 
എല്ലാറ്റിനും നീ ജീവന്‍ കൊടുക്കുന്നു! ഇതാ, 
സ്വര്‍ഗ്ഗീയദൂതന്മാര്‍ നിന്നെ വണങ്ങി ആരാധി 
ക്കുന്നു! 

യഹോവയാകുന്ന ദൈവം നീയാകുന്നു. 
അബ്രാമിനെ തിരഞ്ഞെടുത്ത്‌ ബാബിലോനു 
യിലെ ഉരില്‍നിന്നു നടത്തിച്ചുകൊണ്ടുവന്ന്‌ 
അബ്രാഹാം എന്നു പേരു മാറ്റിയതും നീ തന്നെ. 

അവന്‍ നിന്നോടു സത്യവും വിശ്വാസവും 
ഉള്ളവനാണെന്നു നീ കണ്ടു. കനാന്യര്‍, ഹിത്യര്‍, 
അമോര്യര്‍, പെരിന്ധ്യര്‍ യെബുസ്യര്‍, ഗിര്‍ഗ 
സയര്‍, എന്നിവരുടെ ദേശം അവനു നല്‍കുമെന്ന്‌ 
നീ വാഗ്ദാനം ചെയ്തു. എന്നാല്‍ ആ ദേശം 











500 


അബ്രാഹാമിന്‍റെ പിന്‍ഗാമികള്‍ക്കു തന്നെ 
കൊടുക്കും എന്നു നീ അവനോടു കരാറു 
ണ്ടാക്കി. നീ നല്പവനാകയാല്‍ ആ കരാര്‍ നീ 
പാലിച്ചു! 

ഞങ്ങളുടെ പൂര്‍വ്വികര്‍ ഈജിപ്തില്‍ കഷ്ട 
പ്പെടുന്നതു നീ കാണുകയും ചെങ്കടലിനന്‍െറ 
അരികെവെച്ച്‌ അവര്‍ സഹായത്തിനു മുറവി 
ളിച്ചത്‌ നീ കേള്‍ക്കുകയും ചെയ്തു. 

10ഫറവോന്‍ അത്ഭുതപ്രവ്ൃത്തികളും അവ 
ന്‍െറ ദാസന്മാര്‍ക്കും പ്രജകള്‍ക്കും അതിശയക 
രമായ അടയാളങ്ങളും നീ കാട്ടിക്കൊടുത്തു. 
ഞങ്ങളുടെ പൂര്‍വ്വികരെക്കാള്‍ നല്ലവരാണെന്ന്‌ 
ഈജിപ്തുകാര്‍ അഹങ്കരിച്ചതു നീ അറിഞ്ഞി 
രുന്നു. എന്നാല്‍ നീ എത്ര വലിയവനാണെന്ന്‌ 
നീ തെളിയിച്ചുവല്ലോ! അവര്‍ അത്‌ ഇന്നും 
ഓര്‍ക്കുന്നുണ്ട്‌! 

1അവര്‍ കാണ്‍കെ നീ ചെങ്കടല്‍ പിളര്‍ത്തി. 
വരണ്ട നിലത്തുകൂടി അവര്‍ നടന്നുപോകുക 
യും ചെയ്തു! ഈജിപ്തുകാരുടെ സൈന്യം 
അവരെ ഓടിച്ചപ്പോൾ നീ ആ ശത്രുവിനെ 
കടലിലേക്കെറിഞ്ഞുകളഞ്ഞു. ഒരു പാറ കണ 
ക്കെ അവര്‍ കടലില്‍ മുങ്ങിപ്പോകുകയും 
ചെയ്തു. 

12അവരുടെ വഴിയില്‍ മേഘസ്തംഭം കൊണ്ടു 
പകലും അഗ്നിസ്തംഭം കൊണ്ടു രാത്രിയിലും 
വെളിച്ചം കാട്ടി പോകേണ്ടിടത്തേക്കു നീ 
അവരെ നടത്തി. 
പിന്നെ നീ സീനായിമലയില്‍ ഇറങ്ങി നീ 
സ്വര്‍ഗ്ഗത്തില്‍നിന്ന്‌ അവരോടു സംസാരിച്ചു. 
നീ അവര്‍ക്ക്‌ ന്യായമായ നിയമങ്ങളും സത്യ 
മായ ഉപദേശങ്ങളും നല്‍കി. നീ അവര്‍ക്ക്‌ 
ചട്ടങ്ങളും കല്പനകളും നല്‍കി. അതെല്ലാം 
വളരെ നല്ലതായിരുന്നു! 

14നീ അവരോടു വിശേഷ വിശ്രമദിവസ 
മായ ശബ്ദത്തിനെപ്ലറ്റി പറഞ്ഞു. നിന്‍െറ ദാസ 
നായ മോശെ മുഖാന്തരം നീ അവര്‍ക്കു കല്പന 
കളും ഉപദേശങ്ങളും നിയമങ്ങളും കൊടുത്തു. 

15അവര്‍ക്കു വല്ലാതെ വിശന്നിരുന്നു. നീ അവ 
ര്‍ക്ക്‌ ആകാശത്തുനിന്ന്‌ ആഹാരം വരുത്തിക്കൊ 
ടുത്തു. അവര്‍ക്കു വല്ലാതെ ദാഹിച്ചിരുന്നു. നീ 
അവര്‍ക്ക്‌ പാറയില്‍നിന്ന്‌ വെള്ളം വരുത്തികൊ 
ടുത്തു. എന്നിട്ടു നീ അവരോടു പറഞ്ഞു, 
“വരിക, ഈ ദേശം കൈയേല്‍ക്കുക.' എന്നിട്ടോ 
നീ നിന്‍െറ ശക്തി ഉപയോഗിച്ച്‌ അവരില്‍ 
നിന്നും ഭൂമി എടുത്തു. 

1പക്ഷേ ഞങ്ങളുടെ പൂര്‍വ്വികര്‍ അഹങ്കരി 
ച്ചുകളഞ്ഞു. അവര്‍ ദുശ്ശാഠ്യം പിടിച്ചു. നിന്‍െറ 
കല്പനകള്‍ അവര്‍ കൂട്ടാക്കിയില്ല. 

17അവര്‍ കേള്‍ക്കാന്‍ കൂട്ടാക്കിയില്ല. നീ അവ 
ര്‍ക്കായി ചെയ്ത അതിശയങ്ങള്‍ അവര്‍ മറന്നു 
കളഞ്ഞു! അവര്‍ ദുശ്ശാഠ്യം പിടിച്ചു. ഈജിപ്‌ 
തിലേക്കു തിരിച്ചുപോയി വീണ്ടും അടിമക 
ളാകാ൯ അവര്‍ നിശ്ചയിച്ചു. എന്നാല്‍ നീ 
പൊറുക്കുന്ന ദൈവമാണല്ലൊ! മനസ്സലിവും 
നിറയെകരുണയും ഉള്ളവനാണല്ലോ നീ. ക്ഷമ 
യും നിറയെസ്നേഹവുമുള്ളവനാണല്ലോ നീ. 
അതുകൊണ്ട്‌ നീ അവരെ കൈവിട്ടു കളഞ്ഞില്ല! 

18സ്വര്‍ണ്ണം കൊണ്ട പശുക്കിടാവുകളെ ഉണ്ടാ 
ക്കി. “ഈ ദൈവങ്ങളാണ്‌ ഞങ്ങളെ ഈജിപ്തില്‍ 
നിന്നു മോചിപ്പിച്ചത്‌” എന്നവര്‍ പറഞ്ഞപ്പോ 
ഴും നീ അവരെ കൈവെടിഞ്ഞില്ല. 

19നീ ഏറെ അലിവുള്ളവനാണ്‌! അതുകൊണ്ട്‌ 
നീ അവരെ മരുഭൂമിയില്‍ ഉപേക്ഷിച്ചില്ല. നീ 
അവരില്‍നിന്ന്‌ പകലത്തെ മേഘസ്തംഭം എടു 


























501 


ത്തു കളഞ്ഞില്ല. നീ അവരെ നയിച്ചുകൊണ്ടേ 
യിരുന്നു. നീ അവരില്‍നിന്ന്‌ രാത്രിയിലെ 
അഗ്നിസ്തംഭം എടുത്തു കളഞ്ഞില്ല. നീ തുട 
ര്‍ന്നും അവരുടെ വഴിയില്‍ വെളിച്ചം കാട്ടി 
പോകേണ്ടിടത്തേക്ക്‌ അവരെ നടത്തി. 
20അവരെ വിവേകമുള്ളവരാക്കാന്‍ വേണ്ടി 
നീ നിന്‍െറ നല്ല ആത്മാവിനെ അവര്‍ക്കു 
കൊടുത്തു. നീ അവര്‍ക്ക്‌ വിശപ്പിനു മന്ന 
കൊടുത്തു. ദാഹത്തിനു വെള്ളം കൊടുത്തു. 
21നാല്പതു കൊല്ലം നീ അവരെ സംരക്ഷിച്ചു! 
മരുഭൂമിയില്‍ അവര്‍ക്കു വേണ്ടതെല്ലാം കിട്ടുമാ 
റാക്കി. അവരുടെ ഉടുപ്പുകള്‍ പഴകിദ്രവിച്ചില്പ. 








നെഹെമ്യാവ്‌ 9:20-38 


29നീ അവരെ താക്കീതു ചെയ്തു. തിരിച്ചു 
വരാന്‍ അവരോടു കല്ലിച്ചു. എന്നാല്‍ അവര്‍ 
അത്രമേല്‍ അഹങ്കരിച്ചിരുന്നു. നിന്‍െറ കല്പന 
കള്‍ അവര്‍ ചെവിക്കൊണ്ടില്ല. നിന്‍െറ നിയമ 
ങ്ങള്‍ അനുസരിച്ചെങ്കിലല്ലേ സത്യമായി ജീവി 
ക്കാനാവൂ! ഞങ്ങളുടെ പൂര്‍വ്വികന്മാര്‍ നിന്‍െറ 
കല്പനകള്‍ ലംഘിച്ചുകളഞ്ഞു. അവര്‍ മുരടന്മാ 
രായിരുന്നു. അവര്‍ കേള്‍ക്കാന്‍ കൂട്ടാക്കാതെ 
നിനക്കുനേരെ പുറം തിരിഞ്ഞുനിന്നു. 

ഞങ്ങളുടെ പൂര്‍വ്വികന്മാരോട്‌ അങ്ങേയറ്റം 
ക്ഷമയുള്ളവനായിരുന്നു നീ ഏറെ കൊല്ലക്കാ 
ലം നിന്നോടു. മോശമായി പെരുമാറാന്‍ നീ 

















അവരുടെ പാദങ്ങള്‍ വീര്‍ത്തു വ്രണപ്പെട്ടില്പ. 

മായഹോവേ, നീ അവര്‍ക്ക്‌ രാജ്യങ്ങളും രാഷ്‌ 
ട്രങ്ങളും കൊടുത്തു. ആള്‍പാര്‍പ്പു കുറഞ്ഞ 
വിദുരസ്ഥലങ്ങള്‍ കൊടുത്തു. അവര്‍ക്ക്‌ ഹെശ്‌ 
ബോന്‍രാജാവായ ശീഹോനന്‍െറ രാജ്യം കിട്ടി. 
ബാശാന്‍ രാജാവായ ഓഗിന്‍െറ രാജ്യം കിട്ടി. 

23അവരുടെ പിന്‍ഗാമികളെ നീ ആകാശത്തി 
ലെ നക്ഷത്രങ്ങളെപ്പോലെ പെരുകിച്ചു. അവ 
രുടെ പൂര്‍വികര്‍ക്ക്‌ നീ വാഗ്ദാനം ചെയ്ത 
ദേശത്തേക്കു നീ അവരെ കൊണ്ടുവന്നു. അവര്‍ 
അതു കൈവശപ്പെടുത്തുകയും ചെയ്തു. 

24അവിടെ പാര്‍ക്കുകയായിരുന്ന കനാന്യരെ 
തോല്ലിച്ച്‌ ആ കുട്ടികള്‍ ആ നിവാസഭൂമി കൈ 
വശപ്പെടുത്തി. നീ കനാന്യരെ തോല്പിക്കാന്‍ 
ഇടവരുത്തി. ആ ദേശങ്ങളോടും രാഷ്ട്രങ്ങളോ 
ടും രാജാക്കന്മാരോടും തോന്നിയതു പോലെ 
ചെയ്യാന്‍ നീ അവരെ അനുവദിച്ചു! 


2ശക്തമായ നഗരങ്ങളെ അവര്‍ തോല്ലിച്ചു. 
പുഷ്ടിയുള്ള നിവാസഭൂമി പിടിച്ചെടുത്തു. 
വിശിഷ്ടവസ്തുക്കള്‍ നിറഞ്ഞ വീടുകളും 
കുഴിക്കപ്പെട്ടിരുന്ന കിണറുകളും അവര്‍ക്കു ലഭി 
ച്ചു. മുന്തിരിത്തോപ്പുകളും ഒലിവുമരങ്ങളും 
ധാരാളം പഴവ്വക്ഷങ്ങളും അവര്‍ക്ക്‌ ലഭിച്ചു. നിറ 
ഞ്ഞുകൊഴുക്കുവോളം അവര്‍ തിന്നുകയും നീ 
കൊടുത്ത അതിശയവസ്തുക്കളെല്ലാം ആസ്വ 
ദിക്കുകയും ചെയ്തു. 

2എന്നിട്ട അവര്‍ നിനക്കെതിരെ തിരിഞ്ഞു! 
നിന്‍െറ ധര്‍മ്മോപദേശങ്ങള്‍ അവര്‍ എറിഞ്ഞു 
കളഞ്ഞു! നിന്‍െറ പ്രവാചകരെ അവര്‍ കൊ 
ന്നു. ആ പ്രവാചകര്‍ അവരെ താക്കീതുചെയ്തു 
നിന്നിലേക്കു തിരിച്ചു കൊണ്ടുവരാന്‍ ശ്രമിച്ചെ 
ങ്കിലും ഞങ്ങളുടെ പൂര്‍വ്വികര്‍ നിന്നോടു 
കൊടും ക്രൂരതകളാണല്ലോ ചെയ്തത്‌! 

2 ആകയാല്‍ അവര്‍ ശത്രുക്കളുടെ കയ്യില്‍ 
അകപ്പെടാന്‍ നീ ഇടവരുത്തി. ശത്രുക്കളാകട്ടെ 
അവരെ കഠിനമായി പീഡിപ്പിച്ചു. പീഡനം 
ഉണ്ടായപ്പോള്‍ ഞങ്ങളുടെ പൂര്‍വ്വികര്‍ നിന്നെ 
വിളിച്ചു സഹായത്തിനു കേണു. സ്വര്‍ഗ്ഗത്തി 
ലിരുന്നു നീ അതുകേട്ടു. അലിവുള്ളവനായ 
നീ അവരെ രക്ഷിക്കാന്‍ ആളെ അയച്ചു. രക്ഷ 
കര്‍ അവരെ ശത്രുക്കളില്‍നിന്നും രക്ഷിക്കുകയും 
ചെയ്തു. 

28എന്നാല്‍ ഞങ്ങളുടെ പൂര്‍വ്വികര്‍ക്ക്‌ 
സ്വസ്ഥത ഉണ്ടായപ്പോള്‍ അവര്‍ വീണ്ടും 
ഭയങ്കരകൃത്യങ്ങള്‍ ചെയ്യുവാന്‍ തുടങ്ങി! അതി 
നാല്‍ അവരെ തോല്ലിക്കാനും ശിക്ഷിക്കാനും 
നീ ശത്രുക്കളെ അനുവദിച്ചു. അവര്‍ നിന്നോടു 
സഹായത്തിനു കേണു. സ്വര്‍ഗ്ഗത്തിലിരുന്ന്‌ 
അതുകേട്ട്‌ നീ അവരെ സഹായിച്ചു. നീ അത്ര 
യേറെ അലിവുള്ളവനാണല്ലൊ! ഇതു പല 
തവണ ആവര്‍ത്തിച്ചു. 




















അവരെ അനുവദിച്ചു. പ്രവാചകരെ അയച്ച്‌ 
നിന്‍െറ ആത്മാവിനാല്‍ നീ അവരെ താക്കീതു 
ചെയ്തു. എന്നാല്‍ ഞങ്ങളുടെ പൂര്‍വ്വികന്മാര്‍ 
ചെവിക്കൊണ്ടില്ല. അതുകൊണ്ട്‌ നീ അവരെ 
അന്യജനങ്ങള്‍ക്കു നല്‍കി. 

31എന്നാലും നീ ഏറെ കനിവുള്ളവനാണ്‌! 
നീ അവരെ നിശ്ശേഷം നശിപ്പിച്ചില്ല, കൈയൊ 
ഴിഞ്ഞുമില്ല. നീ അത്രയധികം അലിവും കരു 
ണയുമുള്ള ദൈവമാണല്ലോ! 

ഞങ്ങളുടെ ദൈവമേ, നീയാണല്ലോ ഉന്നത 
നായ ദൈവവും ഭയങ്കരനും ബലവാനുമായ 
യോദ്ധാവും. നീ ദയയും വിശ്വസ്തതയും ഉള്ള 
വനാണ്‌! നീ നിന്‍െറ കരാര്‍ പാലിക്കുന്നു. 
ഞങ്ങള്‍ക്കു വളരെയേറെ ദുരിതങ്ങളുണ്ടായിരു 
ന്നു. ഞങ്ങളുടെ ദുരിതങ്ങള്‍ നിനക്കു പ്രധാന 
മായി നീ കരുതി. ഞങ്ങളുടെ സകല ജനങ്ങ 
ള്‍ക്കും രാജാക്കന്മാര്‍ക്കും നേതാക്കള്‍ക്കും പ്രവാ 
ചകര്‍ക്കും പുരോഹിതര്‍ക്കും മറ്റെല്ലാവര്‍ക്കും 
ദോഷങ്ങളുണ്ടായി. അശ്ലൂരിലെ രാജാക്കന്മാ 
രുടെകാലം തൊട്ടിന്നുവരേയ്ക്കും ആ കൊടും 
കാര്യങ്ങള്‍ സംഭവിച്ചിട്ടുണ്ട്‌. 

33എന്നാല്‍ ദൈവമേ, ഞങ്ങള്‍ക്കു വന്നുപെടു 
ന്ന സകലത്തിലും നീ നേരുകാരനും ഞങ്ങള്‍ 
തെറ്റുകാരുമാകുന്നു. 

ക്ഞങ്ങളുടെ രാജാക്കന്മാരും പ്രഭുക്കളും 
പുരോഹിതരും പൂര്‍വ്വികരും നിന്‍െറ ന്യായപ്ര 
മാണം അനുസരിച്ചില്ല. അവര്‍ നിന്‍െറ കല്പന 
കള്‍ ശ്രദ്ധിച്ചില്ല. നിന്‍െറ താക്കീതുകള്‍ അവര്‍ 
അവഗണിച്ചു. 




















സ്വന്തം രാജ്യത്തു പാര്‍ത്തിരുന്നപ്പോള്‍പ്പോ 
ലും ഞങ്ങളുടെ പൂര്‍വ്വികര്‍ നിന്നെ സേവി 
ചില്ല. ദുഷ്ടകൃത്യങ്ങള്‍ ഉപേക്ഷിച്ചില്ല. നീ 
അവര്‍ക്കു കൊടുത്ത അതിശയവസ്തുക്കള്‍ 
മൂഴുവന്‍ അവര്‍ ആസ്വദിച്ചു. നീ അവര്‍ക്കു 
നല്‍കിയ, ഫലപുഷ്ടിയുള്ള വിസ്തൃതിയുള്ള 
ദേശം അവര്‍ ആസ്വദിച്ചു. എന്നാല്‍ ദുഷ്ടശീല 
ങ്ങള്‍ ഉപേക്ഷിച്ചില്ല. 
36ഇണപ്പോള്‍ ഞങ്ങള്‍ അടിമകളാണ്‌. ഉണ്ടാവു 
ന്ന പഴങ്ങളും എല്ലാ നല്ലവിളവുകളും അനുഭ 
വിക്കേണ്ടതിനായി നീ ഞങ്ങളുടെ പൂര്‍വ്വിക 
ര്‍ക്കു കൊടുത്ത ഈ നിവാസഭൂമിയില്‍ ഞങ്ങള്‍ 
ഇന്ന്‌ അടിമകളാണ്‌. 
37ഈ ഭൂമിയിലെ വിളവു സമൃദ്ധമാണ്‌. 
എന്നാല്‍ ഞങ്ങള്‍ പാപികളായതുകൊണ്ട്‌ 
ഞങ്ങളെ ഭരിക്കാന്‍ നീ നിയോഗിച്ച രാജാക്ക 
ന്മാര്‍ വിളവു മുഴുവന്‍ അനുഭവിക്കുന്നു. ഞങ്ങ 
ളെയും ഞങ്ങളുടെ കന്നുകാലികളെയും അവര്‍ 
നിയന്ത്രിക്കുന്നു. തോന്നിയതെന്തും അവര്‍ 
ചെയ്യുന്നു. ഞങ്ങള്‍ വളരെ കഷ്ടത്തിലാണ്‌. 
38അതിനാല്‍ എന്നെന്നേക്കുമായി ഞങ്ങള്‍ 
ഒരു കരാര്‍ എഴുതി ഉണ്ടാക്കുകയാണ്‌. ഞങ്ങളു 

















നെഹെമ്യാവ്‌ 10:1-39 


ടെ പ്രഭുക്കളും ലേവ്യരും പുരോഹിതരും ഈ 
കരാറില്‍ പേരെഴുതി മുദ്രവെക്കുന്നുണ്ട്‌. 


മുദ്രവെച്ച കരാറിലുള്ള പേരുകള്‍ ഇവ 

] 0൦: ഹഖല്യാവിന്‍െറ മകനും ദേശവാ 
ഴിയുമായ നെഹെമ്യാവ്‌, സിദെക്കീയാവ്‌, സെ 
രായാവ്‌, അസര്യാവ്‌, യിരെമ്യാവ്‌, 3പശ്ഹൂര്‍, 
അമര്യാവ്‌, മല്‍ക്കീയാവ്‌, 4ഹത്തൂശ്‌, ശെബ 
ന്യാവ, മല്പുക്‌, ഹാരീം, മെരേമോത്ത്‌, ഓബദ്യാ 
വ്‌, ദാനിയേല്‍, ഗിന്നെഥോന്‍, ബാരൂക്‌, 7മെ 
ശൂല്പാം, അബീയാവ്‌, മീയാമീന്‍, 8മയസ്യാവ്‌, 
ബില്‍ഗായി, ശെമയ്യാവ്‌, ഇവരെല്ലാം പുരോഹി 
തരായിരുന്നു. 
ഇനി വരുന്നത്‌ മുദ്രവെച്ച കരാറിലുള്ള 
ലേവ്യരുടെ പേരുകള്‍: അസന്യാവിന്‍െറ മകന്‍ 
യേശുവയും ഹെനാദാദിന്‍െറ കുടുംബത്തില്‍ 
പ്പെട്ട ബിന്നൂവിയും കദ്മീയേലും 14അവരുടെ 
സഹോദരന്മാരായ ശെബന്യാവ്‌, ഹോദീയാവ്‌, 
കെലീതാ, പെലായാവ്‌, ഹാനാന്‍, 1മീഖാ, 
രെഹോബ്‌, ഹശബ്ധയാവ്‌, 12സക്കൂര്‍, ശേരെബ്യാ 
വ്‌, ശെബന്യാവ്‌, 3ഹോദീയാവ്‌, ബാനി, ബെ 
നീനു എന്നിവരും 

14ഇനി മുദ്രവെച്ച കരാറിന്മേല്‍ പേരെഴുത 
പെടു പ്രമാണിമാര്‍: പരോശ്‌, പഹത്ത്‌-മോവാ 
ബ്‌, ഏലാം, സ്ഥു, ബാനി, 1“ബൂന്നി, അസ്‌ 
ഗാദ്‌, ബേബായി, 1അദോനീയാവ്‌, ബിഗ്വാ 
യി, ആദീന്‍, 17ആതേര്‍, ഹിസ്കീയാവ്‌, അസ്സൂര്‍, 
18ഹോദീയാവ്‌, ഹാശും, ബേസായി, 19ഹാരീഫ്‌, 
അനാഥോത്ത്‌, നേബായി, 20മഗ്പീയാശ്‌, 
മെശുല്ലാം, ഹേസീര്‍, 2മെശേസബെയേല്‍, സാ 
ദോക്‌, യദൂവ, 22൨൨ ലത്യാവ്‌, ഹനാന്‍, അനാ 
യാവ്‌, 23ഹോശേയ, ഹനന്യാവ്‌, ഹശ്ശൂബ്‌, 
24ഹല്ലോഹേശ്‌, പില്‍ഹാ, ശോബേക്‌, മ്രെഹും, 
ഹശബ്നാ, മയസേയാവ്‌, 2അഹീയാവ്‌, 
ഹനാന്‍, ആനാന്‍, 2മല്ലൂക, ഹാരീം, ബയനാ. 

28-29അങ്ങനെ അവരെല്ലാവരും ദൈവത്തോട്‌ 
ഇങ്ങനെ ഒരു പ്രത്യേക വാഗ്ദാനം നടത്തുന്നു. 
വാഗ്ദാനം തെറ്റിച്ചാല്‍ തങ്ങള്‍ക്ക്‌ കഷ്ടപ്പാടു 
കള്‍ വരുത്തണമെന്ന്‌ ആവശ്യപ്പെടുന്നു. ദൈവ 
ദാസനായ മോശെയിലൂടെ ഞങ്ങള്‍ക്കു ലഭിച്ച 
ദൈവത്തിന്‍െറ ന്യായപ്രമാണവും ഞങ്ങളുടെ 
ദൈവമായ യഹോവയുടെ സകല കല്പനകളും 
ചടുങ്ങളും ഉപദേശങ്ങളും ശ്രദ്ധയോടെ അനുസ 
രിക്കുമെന്നും അവര്‍ സത്യം ചെയ്യുന്നു. ജനങ്ങ 
ളില്‍ മു൯പറഞ്ഞവരൊഴിച്ചുള്ള പുരോഹിതര്‍, 
ലേവ്യര്‍, വാതില്‍കാവല്‍ക്കാര്‍, പാട്ടുകാര്‍, 
ആലയദാസന്മാര്‍, എന്നിവരും ചുറ്റും പാര്‍ക്കു 
ന്ന മറ്റു ജനങ്ങളില്‍നിന്ന്‌ ദൈവത്തിന്‍െറ 
ന്യായപ്രമാണം അനുസരിക്കേണ്ടതിനു സ്വയം 
വേര്‍പെടുത്തിയ സകല യിസ്ധ്രായേലുകാരും 
കേള്‍ക്കാനും മനസ്സിലാക്കാനും കഴിവുള്ള അവ 
രുടെ ഭാര്യമാരും പുത്രന്മാരും പുത്രികളും ഇങ്ങ 
നെ സത്യം ചെയ്യുന്നു. ഈ സകലജനങ്ങളും 
ദൈവത്തിന്‍െറ ന്യായപ്രമാണം സ്വീകരിച്ചു 
കൊള്ളാമെന്നു സത്യം ചെയ്യുന്നതില്‍ അവരുടെ 
സഹോദരങ്ങളുടെയും പ്രധാനികളുടെയും 
ഒപ്പം നിന്നു. സത്യം പാലിക്കുന്നില്ലെങ്കില്‍ 
അനുഭവിക്കാനുള്ള കഷ്ടപ്പാടുകളുടെ ശാപ 
വും അവര്‍ ഏറ്റെടുത്തു. 

30“ഞങ്ങള്‍ക്ക്‌ ചുറ്റും പാര്‍ക്കുന്നവരെ വിവാ 
ഹം ചെയ്യാന്‍ ഞങ്ങളുടെ പൂത്രിമാരെയോ 
അവരുടെ പുത്രിമാരെ വിവാഹം ചെയ്യാന്‍ 
ഞങ്ങളുടെ പുത്രന്മാരെയോ അനുവദിക്കില്ല 
ന്ന്‌ ഞങ്ങള്‍ സത്യം ചെയ്യുന്നു. 









































502 


31“ശബ്ബത്തുദിവസം ജോലി ചെയുകയില്ലെ 
ന്നും, ചുറ്റും പാര്‍ക്കുന്നവ൯ന്‍ ആ ദിവസങ്ങളി 
ലോ മറ്റു കല്പന ദിവസങ്ങളിലോ വില്‍ക്കാന്‍ 
കൊണ്ടുവരുന്ന ധാന്യമോ മറ്റു വസ്തുക്കളോ 
വാങ്ങില്ലെന്നും എല്ലാ ഏഴാം കൊല്ലവും കൃഷി 
നിലം തരിശിടുമെന്നും എല്ലാ ഏഴാം വര്‍ഷവും 
മറ്റുള്ളവര്‍ ഞങ്ങള്‍ക്കു വീട്ടുവാനുള്ള മുഴുവന്‍ 
കടങ്ങളും ഇളവു ചെയ്യുമെന്നും ഞങ്ങള്‍ സത്യം 
ചെയ്യുന്നു. 

32ദൈവത്തിനന്‍െറ ആലയം കാത്തുരക്ഷിക്ക 
ണം എന്ന കല്പന അനുസരിക്കാനുള്ള ഉത്തര 
വാദിത്വം ഞങ്ങള്‍ നിറവേറ്റും. ഞങ്ങളുടെ 
ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ആലയ 
ശുശ്രൂഷയുടെ ചെലവിലേക്ക്‌ കൊല്ലം തോറും 
1/3 ശേക്കെല്‍ വെള്ളി കൊടുത്തുകൊള്ളാം. 33ആ 
പണം കൊണ്ട്‌ ആലയത്തിലെ മേശപ്പുറത്ത്‌ 
പുരോഹിതര്‍വയ്ക്കുന്ന വിശേഷപ്പെട്ട അപ്പ 
ത്തിന്‍െറയും നിത്യേനയുള്ള ധാന്യബലികളു 
ടെയും ഹോമയാഗങ്ങളുടെയും ശബ്ബത്തു വഴി 
പാടുകളുടെയും അമാവാസി ഉത്സവങ്ങളുടെ 
യും മറ്റു വിശേഷയോഗങ്ങളുടെയും വിശുദ്ധ 
വഴിപാടുകളുടെയും യിസ്രായേല്‍ജനങ്ങളെ 
നിര്‍മ്മലരാക്കാനുള്ള പാപബലികളുടെയും 
ദൈവത്തിന്‍െറ ആലയത്തിന്മേലുള്ള എല്ലാ 
വേലകളുടെയും ചെലവുകള്‍ നടക്കും. 

34“ന്യായപ്രമാണത്തില്‍ പറഞ്ഞിരിക്കുന്നതു 
പ്രകാരം ചില പ്രത്യേക ദിവസങ്ങളില്‍ നമ്മു 
ടെ ദൈവമായ യഹോവയുടെ യാഗപീഠം 
ത്തില്‍ ഹോമിക്കേണ്ടതിനായി ഒരോ കൊല്ലവും 
ഏതേതു ദിവസം ഏതേതു കുടുംബം വിറകു 
വഴിപാടു ദൈവത്തിന്റെ ആലയത്തിലേക്കു 
കൊണ്ടുവരണമെന്നു തീരുമാനിക്കാന്‍ ഞങ്ങള്‍, 
പുരോഹിതരും ലേവ്യരും മറ്റുജനങ്ങളും, നറു 
ക്കെടുത്തുകഴിഞ്ഞു. 

35“ഞങ്ങളുടെ കൃഷിയിടത്തിലെയും ഫലവ്വ 
ക്ഷങ്ങളുടെയും കന്നി വിളവ്‌ എല്ലാ കൊല്ലവും 
യഹോവയുടെ ആലയത്തിലേക്കു കൊണ്ടുവ 
രൂമെന്നും ഞങ്ങള്‍ ഏല്‍ക്കുന്നു. 

36“ന്യായപ്രമാണത്തില്‍ എഴുതിയിരിക്കുന്ന 
തുപോലെ ഞങ്ങളുടെ കടിഞ്ഞൂല്‍ പുത്രന്മാരെ 
യും ആടുമാടുകളുടെ കടിഞ്ഞൂല്‍ കന്നുകളെ 
യും ഞങ്ങളുടെ ദൈവദാസന്മാരായ പുരോ 
ഹിതരുടെ മുമ്പാകെ ദൈവത്തിന്‍െറ ആലയ 
ത്തില്‍ കൊണ്ടുവരുമെന്നും ഞങ്ങള്‍ ഏല്‍ക്കുന്നു. 

37“ആദ്യം പൊടിക്കുന്ന ധാന്യമാവും പുതു 
ധാന്യബലിയും സകലവിധ വൃക്ഷങ്ങളുടെയും 
ആദ്യഫലങ്ങളും ആദ്യം ഉണ്ടാക്കുന്ന വീഞ്ഞും 
എണ്ണയും യഹോവയുടെ ആലയത്തിനന്‍െറ കല 
വറയില്‍ പുരോഹിതരുടെ അടുക്കല്‍ എത്തിക്കു 
മെന്ന്‌ ഞങ്ങള്‍ ഏല്‍ക്കുന്നു. ഞങ്ങള്‍ അദ്ധ്വാനി 
ക്കുന്ന എല്ലാ പട്ടണങ്ങളിലും പത്തിലൊന്നു 
പിരിക്കുന്നത്‌ ലേവ്യരായതിനാല്‍ വിളവിന്റെ 
പത്തിലൊന്ന്‌ ലേവ്യര്‍ക്കും എത്തിക്കും. 38അതു 
വാങ്ങുന്നനേരത്ത്‌ അഹരോന്‍െറ കുടുംബത്തി 
ല്‍പ്പെട്ട ഒരു പുരോഹിതന്‍ ലേവ്യരുടെകൂടെ 
ഉണ്ടായിരിക്കണം. അങ്ങനെ കിട്ടുന്നതിന്റെ 
പത്തിലൊന്ന്‌ ലേവ്യര്‍ നമ്മുടെ ദൈവത്തി 
നന്‍െറെ ആലയത്തില്‍ കൊണ്ടുവന്ന്‌ ആലയ 
ഭണ്ഡാരത്തിന്‍്റ്െ കലവറയില്‍ ഏല്പിക്കണം. 
3യിസ്രായേല്‍ജനങ്ങളും ലേവ്ൃരും കാഴ്ചയാ 
യി കൊടുക്കുന്ന ധാന്യവും പുതിയവീഞ്ഞും 
എണ്ണയും കലവറയില്‍ ഏല്പിക്കണം. ആലയ 
ത്തിനുള്ളതെല്ലാം അതിന്‍െറ കലവറയില്‍ സൂ 
ക്ഷിക്കണം. ആലയത്തിലെ ജോലിയിലുള്ള 















































503 


പുരോഹിതരും പാട്ടുകാരും വാതില്‍കാവല്‍ക്കാ 
രും കലവറയില്‍വേണം പാര്‍ക്കാന്‍. 

“ഞങ്ങളുടെ ദൈവത്തിന്‍റെ ആലയം 
ഞങ്ങള്‍ സംരക്ഷിച്ചുകൊള്ളാമെന്ന്‌ ഞങ്ങളെ 
ല്ലാവരും സത്യം ചെയ്യുന്നു!” 


യെരൂശലേമിലേക്കു പുതിയ 
താമസക്കാര്‍ വരുന്നു 
] യിസ്രരായേലുകാര്‍ക്കിടയിലെ പ്രഭുക്കള്‍ 
യെരൂശലേമിലേക്കു മാറിപ്പാര്‍ത്തതി 

നുശേഷം ബാക്കിയുള്ളവരില്‍ ആരൊക്കെക്കൂടി 
മാറണം എന്നു തീരുമാനിക്കേണ്ടതിനായി 
അവര്‍ നറുക്കെടുത്തു. ജനങ്ങളില്‍ പത്തിലൊ 
രാള്‍ വീതം യെരൂശലേമിലേക്കു മാറുമ്പോള്‍ 
ബാക്കിയുള്ള ഒമ്പതുപേര്‍ക്ക്‌ അവരവരുടെ 
സ്വന്തം പട്ടണങ്ങളില്‍ത്തന്നെ പാര്‍ക്കാമായി 
രുന്നു. 2അപ്പ്പോള്‍ യെരുശലേമില്‍ പാര്‍ക്കാന്‍ 
ചിലര്‍ സ്വയം മുന്നോട്ടുവന്നു. അതിന്‍െറ 
പേരില്‍ ബാക്കിയുള്ളവര്‍ അവരോടു നന്ദി 
പറയുകയും അവരെ അനുഗ്രഹിക്കുകയും 
ചെയ്തു. 

യെരുശലേമില്‍ താമസിച്ച സംസ്ഥാനത്ത 
ലവന്മാര്‍ ഇവരാകുന്നു. (യിസ്രായേലിലെ 
ചില ജനങ്ങളും പുരോഹിതരും ലേവ്യരും ദൈ 
വാലയദാസന്മാരും ശലോമോന്‍റെ ദാസന്മാ 
രുടെ പിന്‍ഗാമികളും യെഹൂദയിലെ പട്ടണങ്ങ 
ളില്‍ താന്താങ്ങളുടെ സ്വന്തം ഇടങ്ങളില്‍ താമ 
സിച്ചു. യെഹുദയുടെയും ബെന്യാമീന്‍െറയും 
കുടുംബക്കാര്‍ യെരൂശലേമിലും താമസിച്ചു.) 

യെരൂശലേമിലേക്കു താമസം മാറ്റിയ യെഹൂദ 
യുടെ പിന്‍ഗാമികള്‍ ഇവരാകുന്നു: ഉസ്സീയാ 
വിന്‍െറ പുത്രനായ അഥായാവും (പേരെസി 
ന്‍െറ പിന്‍ഗാമിയായ മഹലലേലിനന്‍െറ മക 
നായ സെഫത്യാവിന്‍െറ മകനായ അമര്യാവി 
ന്‍െറ മകനായ സെഖര്യാവിന്‍െറ മകനാണ്‌ 
ഉസ്സീയാ.) $ടബാരൂക്കിന്‍െറെ മകനായ മായസേ 
യാവും (ശീലോന്യനന്‍െറെ പിന്‍ഗാമിയായ 
സെഖര്യാവിന്‍െറ മകനായ യോയാരീബിന്‍െറ 
മകനായ അദായാവിനന്‍െറ മകനായ ഹസ്ധായാ 
വിന്‍റെ മകനായ കൊല്‍ഹോസെയുടെ മകനാ 
ണ്‌ ബാരുൂക്ക്‌). യെരുശലേമില്‍ പാര്‍ക്കുന്ന 
പേരെസിനന്‍െറ പിന്‍ഗാമികള്‍ 468 പേരുണ്ടായി 
രുന്നു. അവരെല്ലാം ധീരന്മാരായിരുന്നു. 

"യെരൂശലേമിലേക്കു താമസം മാറ്റിയ ബെ 
ന്യാമീന്‍െറ പിന്‍ഗാമികള്‍ ഇവരാകുന്നു: മെശു 
ല്ലാമിന്‍െറെ പുത്രനായ ശല്ലുവും (യെശയ്യാവി 
നെറ മകനായ ഇഥീയേലിന്‍െറ മകനായ മയ 
സേയാവിന്‍െറ മകനായ കോലായാവിനന്‍െറ 
മകനായ പെദായാവിന്‍െറ മകനായ യോവേ 
ദിന്‍െറെ മകനാണ്‌ മെശല്ലൂം.) &യെശയ്യാവിനെ 
അനുഗമിച്ച വ്യക്തികള്‍ ഗബ്ബായിലും സല്ലാ 
യിയും ആയിരുന്നു. അവരെല്ലാവരുംകൂടി 928 
പുരുഷന്മാരുണ്ടായിരുന്നു. 9സിക്രിയുടെ മകന്‍ 
യോവേല്‍ അവര്‍ക്കു നേതാവും ഹസനൂവ 
യൂടെ മകന്‍ യെഹൂദാ യെരുശലേം നഗരത്തി 
ന്‍െറ രണ്ടാം പ്രവിശ്യയുടെ ചുമതലക്കാരനുമാ 
യിന്നു. 

10യെരൂശലേമിലേക്കു താമസം മാറ്റിയ പുരോ 
ഹിതര്‍ ഇവരാകുന്നു: യൊയാരീബിനന്‍െറ മകന്‍ 
യെദായാവും യാഖീനും 1ഹില്‍ക്കീയാവിന്‍െറ 
മകന്‍ സെരായാവ്‌, (ദൈവത്തിന്റെ ആലയ 
ത്തില്‍ മേല്‍നോട്ടക്കാരനായിരുന്ന അഹീത്തൂ 
ബിന്‍െറ മകനായ മെരായോത്തിന്‍െറ മക 
നായ സാദോക്കിനന്‍്െറെ മകനായ മെശുല്ലാമി 














നെഹെമ്യാവ്‌ 11:1-25 


ന്‍െറ മകനാണ്‌ ഹില്‍ക്കീയാ.) 12ആലയത്തിനു 
വേണ്ടി ആ വേലയെടുത്ത അവരുടെ 822 
സഹോദരന്മാരും യൊരാഹാമിന്‍െറ മകന്‍ 
ആദായാവും. (മല്‍ക്കീയാവിന്‍൯ന്‍െറ മകനായ 
പള്‍ഹൂരിന്‍െറ മകനായ സെഖര്യാവിനന്‍െറ മക 
നായ അംസിയുടെ മകനായ പെലല്യാവിന്‍െറ 
മകനാണ്‌ യെരോഹാം.) 13മല്‍ക്കീയാവിന്‍െറ 
242 സഹോദരന്മാരും (അവരുടെ കുടുംബങ്ങ 
ളില്‍ പ്രമാണികളായിരുന്നു ഇവര്‍.) അസരേ 
ലിന്‍െറ മകന്‍ അമള്‍സായിയും (ഇമ്മേരിന്‍െറ 
മകനായ മെശില്ലേമോത്തിന്‍െറ മകനായ അഹ്‌ 
സായിയുടെ മകനാണ്‌ അസരേല്‍.) 14ഇമ്മേരി 
ന്‍െറ സഹോദരന്മാരില്‍ 128 പേരും (ഹഗെദോ 
ലീമിന്‍്ററ മകന്‍ സബ്ദീയേലിന്‍െറകീഴില്‍ 
ധീരയോദ്ധാക്കളായിരുന്നു ഇവര്‍). 

1ടയെരൂശലേമിലേക്കു താമസം മാറ്റിയ 
ലേവ്യര്‍ ഇവരാകുന്നു: അശ്ശൂബിനന്‍െറ മകനായ 
ശെമയ്യാവ്‌ (ബൂന്നിയുടെ മകനായ ഹശബ്ധയാ 
വിന്‍റെ മകനായ അസ്രീക്കാമിന൯ന്‍െറെ മകനാണ്‌ 
അശ്ശൂബ്‌.) 1ശബ്ബെത്തായി യോസാബാദ്‌ 
(ലേവ്യരുടെ തലവന്മാരും ദൈവത്തിന്‍റെ ആല 
യത്തിന്‍െറെ പുറംപണിയുടെ മേല്‍നോട്ടക്കാരും 
ആയിരുന്നു ഈ രണ്ടു പുരുഷന്മാര്‍.) 17മത്ഥന്യാ 
വ്‌ (പ്രാര്‍ത്ഥനയിലും സ്തുതിയിലും മുഖ്യ 
പാട്ടുകാരനായി പാട്ടുപാടുന്നതില്‍ ജനങ്ങളെ 
നയിച്ച ആസാഫിന്‍െറ മകനായ സബ്ദി 
യുടെ മകനായ മീഖയുടെ മകനായിരുന്നു മത്ഥ 
ന്യാവ്‌), ബക്ക്ബൂക്ക്യാവ്‌ (തന്‍െറ സഹോദര്‍ 
ന്മാര്‍ക്ക്‌ രണ്ടാം തലവനായിരുന്നു അയാള്‍), 
ശമ്മുവയുടെ മകന്‍ അബ്ദ (യെദൂഥൂന്‍െറ മക 
നായ ഗാലാലിന്‍െറ മകനാണ്‌ ശമ്മൂവ). 18അ 
ങ്ങനെ വിശുദ്ധനഗരമായ യെരൂശലേമിലേക്കു 
താമസം മാറ്റിയ ലേവ്യര്‍ ആകെ 284 പേര്‍ 
ആയിരുന്നു. 

9യെരൂശലേമിലേക്കു താമസം മാറ്റിയ 
വാതില്‍കാവല്‍ക്കാര്‍ ഇവരാകുന്നു: അക്കൂബും 
തല്‍മോനും അവരുടെ 172 സഹോദരന്മാരും. 
അവര്‍ നഗരത്തിന്‍െറ വാതിലുകള്‍ കാത്തുസൂ 
ക്ഷിച്ചു പോന്നു. 

20മറ്റ്‌ യിസ്രായേല്‍ജനങ്ങളും പുരോഹിതരും 
ലേവ്യരും യെഹൂദയിലെ എല്ലാ പട്ടണങ്ങ 
ളിലുമായി അവനവന്‍റെ പൂര്‍വ്വികന്മാരുടെ 
സ്വന്തം സ്ഥലങ്ങളില്‍ പാര്‍ത്തു. ദൈവാലയ 
ജോലിക്കാര്‍ ഓഫേല്‍ കുന്നിന്മേല്‍ പാര്‍ത്തു. 
സീഹയും. ഗിശ്പയും ദൈവാലയജോലിക്കാ 
ര്‍ക്ക്‌ പ്രമാണികളായിരുന്നു. 

യെരൂശലേമിലെ ലേവ്യരുടെ പ്രമാണി 
ഉസ്റ്ിയായിരുന്നു. ബാനിയുടെ മകനായിരുന്നു 
അയാള്‍. (മീഖയുടെ മകനായ മത്ഥന്യാവി 
ന്‍െറ മകനായ ഹശബ്യാവിന്‍െറ മകനായിരു 
ന്നു ബാനി.) ആസാഫിന്‍െറ പിന്‍ഗാമികളായി 
രുന്നു ഉസ്സി. ആസ്ധാഫിന്‍െറെ പിന്‍ഗാമികള്‍ 
ദൈവത്തിന്‍െറ ആലയത്തിലെ ശുശ്രൂഷയ്ക്കു 
നിയോഗിക്കപ്പെട്ട പാട്ടുകാരായിരുന്നു. 23പാട്ടു 
കാര്‍ ജാം തം കല്ലനകളനുസരിച്ചു. 
നിത്യേന എന്തുചെയ്യണമെന്ന്‌ രാജാവിന്‍െറ 
ആ കല്പനകള്‍ അവരോടാവശ്യപ്പെട്ടു. 24(യെ 
ഹുദയുടെ മകനായ സേരഹിന്‍െറ പിന്‍ഗാമി 
കളിലൊരുവനായ മെശേസബേലിനന്‍െറ മക 
നായിരുന്നു പെഥവ്യാവ്‌.) പെഥഹ്യാവാണ്‌ 
രാജാവിന്‍െറ കല്പനകള്‍ ജനങ്ങളെ അറിയിച്ചി 
രുന്നത്‌. 

23യെഹൂദയിലെ ജനങ്ങള്‍ കിരൃത്ത്‌-അര്‍ബ 
യിലും അതിനു ചുറ്റുമുള്ള ഗ്രാമങ്ങളിലും 

















നെഹെമ്യാവ്‌ 11:26-12:31 


ദീബോനിലും അതിനുചുറ്റുമുള്ള ഗ്രാമങ്ങളിലും 
യെക്കബ്സയേലിലും അതിനുചുറ്റുമുള്ള ഗ്രാമ 
ങ്ങളിലും 2൦-27യേശുവയിലും മോലാദയിലും 
ബേത്ത്‌-പേലെതിലും ഹസര്‍-ശൂവാലിലും 
ബേര്‍-ശേബയിലും അതിനുചുറ്റുമുള്ള ഗ്രാമങ്ങ 
ളിലും 2&സിക്ടാഗിലും മെഖോനയിലും അതിനു 
ചുറ്റുമുള്ള ഗ്രാമങ്ങളിലും 2930ഏന്‍-രിമ്മോ 
നിലും സോരയിലും യാര്‍മൂത്തിലും സനോഹ 
യിലും അദുല്ലാമിലും അതിനുചുറ്റുമുള്ള ഗ്രാമ 
ങ്ങളിലും ലാഖീശിലും അതിനുചുറ്റുമുള്ള വയ 
ലുകളിലും അസേക്കയിലും അതിനുചുറ്റുമുള്ള 
ഗ്രാമങ്ങളിലുമായി പാര്‍ത്തു. അങ്ങനെ ബേര്‍- 
ശേബ മുതല്‍ ഹിന്നോംതാഴ്വരവരെയുള്ള 
സ്ഥലത്ത്‌ യെഹൂദയിലെ ജനങ്ങള്‍ പാര്‍ക്കുന്നു 
ണ്ടായിരുന്നു. 
31ഗേബയില്‍നിന്നുള്ള ബെന്യമീന്‍കുടുംബ 
ത്തിലെ പിന്‍ഗാമികള്‍ മിക്മാശിലും അയ്യയി 
ലും ബേഥേലിലും അതിനു ചുറ്റുമുള്ള ഗ്രാമങ്ങ 
ളിലും 3233അനാഥോത്തിലും നോബിലും അന 
ന്യാവിലും ഹാസോരിലും രാമയിലും ഗിത്ഥാ 
യീമിലും 3ഹാദീദിലും സെബോയീമിലും 
നെബല്ലാത്തിലും 3ലോദിലും ഓനോവിലും 
ശില്പികളുടെ താഴ്വരയിലും പാര്‍ത്തു. 36ലേവ്യ 
രുടെ കുടുംബത്തില്‍പ്പെട്ട ചിലകൂട്ടക്കാര്‍ ബെ 
ന്യാമീന്‍െറ ദേശത്തിലേക്കു മാറിത്താമസിച്ചു. 
ശെയല്‍തീയേലിനന്‍്റെറ മകനായ സെരു 
12 ബ്വാബേലിന്‍െറയും യേശുവയുടെയും 
കൂടെ യെഹുദയിലേക്കു തിരിച്ചുവന്ന പുരോ 
ഹിതരും ലേവൃരും ഇവരാകുന്നു: സെരായാവ്‌, 
യിരെമ്യാവ്‌, എസ്രാ, അമര്യാവ്‌, മല്ലൂക്‌, 
ഹത്തൂശ്‌, 3ശെഖന്യാവ്‌, രെഹും, മെരേമോത്ത്‌ 
ണദ്ദോ, ഗിന്നെഥോയി, അബീയ്യാവ്‌, മീയാ 
മീന്‍, മയദ്യാവ്‌, ബില്‍ഗാ, ശെമയ്യാവ്‌, യോയാ 
രീബ്‌, യെദായാബ്‌, 7സല്ലൂ, ആമോക്‌; ഹില്‍ക്കീ 
യാവ്‌, യെദായാവ്‌. ഇവര്‍ യേശുവയുടെ കാല 
ത്ത്‌ പുരോഹിതരുടെയും അവരുടെ ബന്ധുക്ക 
ളുടെയും തലവന്മാര്‍ ആയിരുന്നു. 
8ലേവ്യര്‍ ഇവരായിരുന്നു: യേശുവ, ബിന്നു 
വി, കദ്മീയേല്‍, ശേരെബ്യാവ്‌, യെഹൂദാ, മത്ഥ 
ന്യാവ്‌. ദൈവത്തിനുള്ള സ്തോത്രഗാനങ്ങളുടെ 
ചുമതല ഇവര്‍ക്കും മത്ഥന്യാവിന്‍െറ ബന്ധുക്ക 
ള്‍ക്കുമായിരുന്നു. “ബക്ക്‌ബൂക്ക്യാവും ഉന്നോവും 
ഈ ലേവ്യരുടെ ബന്ധുക്കളായിരുന്നു. ശുശ്രൂഷ 
കളില്‍ ഈ രണ്ടുപേരും ലേവ്യരുടെ എതിര്‍ 
വശത്തുനിന്നു. 14യേശുവ യോയാക്കീമിന്‍െറ 
പിതാവായിരുന്നു. യോയാക്കീം എല്യാശീബി 
നെറ പിതാവായിരുന്നു. എല്യാശീബ്‌ യോയാ 
ദയുടെ പിതാവായിരുന്നു. 1॥യോയാദാ യോനാ 
ഥാന്‍െറ പിതാവായിരുന്നു. യോനാഥാ൯ യദ്ദൂ 
വയുടെ പിതാവായിരുന്നു. 
12യോയാക്കീമിന്‍െറ കാലത്ത്‌ പുരോഹിതകു 
ടുംബങ്ങളുടെ തലവന്മാര്‍ ഇവരായിരുന്നു: 
സെറായാകുലത്തിന്‌ മെരായ്യാവ്‌. 
യിരെമ്യാകുലത്തിന്‌ ഹനന്യാവ്‌. 
13 എസ്രാകൂലത്തിന്‌ മെശുല്ലാം. 
അമര്യാകുലത്തിന്‌ യെഹോഹാനാന്‍. 
14 മല്പുക്കുകുലത്തിന്‌ യോനാഥാന്‍. 
ശെബന്യാ കുലത്തിന്‌ യോസേഫ്‌. 
15 ഹാരീംകുലത്തിന്‌ അദ്നാ. 
മെരായോത്തുകുലത്തിന്‌ ഹെല്‍ക്കായി. 
16 ഇദ്ദോകുലത്തിന്‌ സെഖര്യാവ്‌. 
ഗിന്നെഥോന്‍കുലത്തിന്‌ മെശുല്ലാം. 























പുരോഹിതരും ലേവ്യരും 





























504 


17 അബീയാകുലത്തിന്‌ സിക്രി. 
മിന്യാമീന്‍കുലത്തിനും മോവാദ്യ കുല 
ത്തിനും പില്‍തായി. 

18 ബില്‍ഗാകുലത്തിന്‌ ശമ്മൂവ. 
ശെമയ്യാകുലത്തിന്‌ യെഹോനാഥാന്‍. 

19 യോയാരീബുകുലത്തിന്‌ മഥെനായി. 
യെദായാകുലത്തിന്‌ ഉസ്സി. 

20 സല്ലായികുലത്തിന്‌ കല്ലായി. 
ആമോകുകുലത്തിന്‌ ഏബെര്‍. 

21 ഹില്‍ക്കീയാവുകുലത്തിന്‌ ഹശബ്ധയാവ്‌. 
യെദായാകുലത്തിന്‌ നെഥനയേല്‍. 





2എല്യാശീബും യോയാദായും യോഹാനാ 
നും യദ്ദുവയും ജീവിച്ചകാലങ്ങളിലുള്ള ലേവ്യ 
രുടെയും പുരോഹിതരുടെയും കുടുംബനേതാ 
ക്കന്മാരുടെ പേരുകള്‍ എഴുതിവച്ചതു പാര്‍സി 
രാജാവായ ദാര്യാവേശിന്‍െറ ഭരണകാലത്താ 
യിരുന്നു. 2ലേവ്യകുടുംബത്തിന്‍െറ പിന്‍ഗാമി 
കളിലെ കുടുംബനേതാക്കന്മാര്‍ എല്യാശീബി 
ന്‍റെ മകന്‍ യോഹാനാന്‍െറ കാലംവരെ 
ആരൊക്കെയെന്ന്‌ ദിനവൃത്താന്തപുസ്തക 
ത്തില്‍ എഴുതിയിട്ടുണ്ട്‌.  4ഹശബ്യാവും ശേരെ 
ബ്യാവും കദ്മീയേലിന്‍െറ മകന്‍ യേശുവയും 
അവരുടെ സഹോദരന്മാരും ആയിരുന്നു ലേവ്യ 
രുടെ കുടുംബനേതാക്കന്മാര്‍. ദൈവപുരുഷ 
നായ ദാവീദിന്‍റെ കല്പനപ്രകാരം അവരും 
സഹോദരന്മാരും അനോന്യം എതിര്‍വശങ്ങ 
ളില്‍ നിന്നുകൊണ്ട്‌ പ്രതിവചനരൂപത്തിലാണ്‌ 
ദൈവത്തിനു സ്തുതിയും സ്തോത്രവും പാടി 
പ്പോന്നത്‌. 

മവവാതിലുകള്‍ക്കു തൊട്ടടുത്തുള്ള കലവറക 
ള്‍ക്കു കാവല്‍ നിന്നവര്‍ ഇവരാകുന്നു: മത്ഥ 
നാവ്‌, ബക്ക്ബൂക്ക്യാവ്‌, ഓബദ്യാവ്‌, മെശുല്ലാം, 
തല്‍മോന്‍, അക്കൂബ്‌. %അവര്‍ യോസാദാക്കി 
ന്‍െറ മകനായ യേശുവയുടെ മകനായ യോയാ 
ക്കീമിനന്‍െറ കാലത്തും ദേശവാഴിയായ നെഹെ 
മ്യാവിന്‍െറ കാലത്തും ശാസ്ത്രിയും പുരോഹി 
തനുമായ എസ്രായുടെ കാലത്തും ആ കലവറ 
സൂക്ഷിപ്പുകാരായി സേവിച്ചു. 














യെരൂശലേമിലെ മതിലിന്‍െറ സമര്‍പ്പണം 

2 യെരൂശലേമിലെ മതില്‍ ജനങ്ങള്‍ സമര്‍ 
പ്പിച്ചു. സമര്‍പ്പണം ആഘോഷിക്കുന്നതിലേ 
ക്കായി ലേവ്യരെ മുഴുവന്‍ അവര്‍ വസിച്ചു 
പോന്ന പട്ടണങ്ങളില്‍നിന്ന്‌ ജനങ്ങള്‍ യെരൂശ 
ലേമിലേക്കു വരുത്തി. കൈത്താളങ്ങളും കിന്നര 
ങ്ങളും വീണകളും വായിച്ചുകൊണ്ട്‌ മഹത്വമു 
ള്ള ദൈവത്തിനു സ്തുതിഗീതങ്ങള്‍ പാടുവാ 
നാണ്‌ അവര്‍ വന്നത്‌. 

2829അങ്ങനെ യെരൂശലേമിനു ചുറ്റുമുള്ള പട്ട 
ണങ്ങളിലെ എല്ലാ പാട്ടുകാരും യെരുശലേമി 
ലെത്തി. നെതോഫാത്തില്‍നിന്നും ബേത്ത്‌- 
ഗില്‍ഗാലില്‍നിന്നും ഗേബയില്‍നിന്നും അസ്‌ 
മാവെത്തില്‍ നിന്നും അവര്‍ വന്നു. യെരുശലേ 
മിനുചൂറ്റും താമസിച്ചിടത്തെല്പാം പാട്ടുകാര്‍ 
സ്വന്തം ചെറുപട്ടണങ്ങള്‍ പണിതിരുന്നു. 

30പുരോഹിതരും ലേവ്ൃരും ആദ്യം തങ്ങളെത്ത 
ന്നെയും പിന്നെ യെരുശലേമിലെ ജനങ്ങളെ 
യും വാതിലുകളെയും മതിലിനെയും ആചാര 
പ്രകാരം ശുദ്ധീകരിച്ചു. 

31യെഹൂദയിലെ പ്രഭുക്കളോടു മതിലിന്‍റെ 
മുകളില്‍ കയറിനില്‍ക്കാ൯ന്‍ ഞാന്‍ ആവശ്യ 
പ്പെട്ടു. ദൈവത്തിനു സ്തോത്രം പാടുന്നതി 
നായി രണ്ടു വലിയ ഗായകസംഘങ്ങളെ ഞാന്‍ 











505 


തെരഞ്ഞെടുത്തു. അതിലൊരു സംഘം മതിലി 


നെഹെമ്യാവ്‌ 12:32-13:8 


ച്ചു. വേലയെടുത്തു നിന്ന പുരോഹിതരോടും 





നുമുകളില്‍ വലത്തുഭാഗത്ത്‌ കുപ്പവാതിലിനു 
നേരെ കയറിപ്പോകാനുള്ളതായിരുന്നു. 32 ഹോ 
ശയ്യാവും യെഹൂദയിലെ നേതാക്കളില്‍ പകൂ 
തിപ്പേരും ആ ഗായകരെ അനുഗമിച്ചു. 34അസ 
ര്യാവും എസ്രയും മെശുല്ലാമും 34യെഹുദയും 
ബെന്യാമീനും ശെമയ്യാവും യിരെമ്യാവും 
കാഹളങ്ങളെടുത്തുകൊണ്ടു 3ടചില പുരോഹി 
തരും സെഖര്യാവും മതിലുവരെയും അവരെ 
അനുഗമിച്ചു. (ആസാഫിനന്‍െറ മകനായ സക്കൂ 
രിന്റെ മകനായ മീഖായാവിനന്‍െറെ മകനായ 
മത്ഥന്യാവിന്‍റെറ മകനായ ശെമയ്യാവിന്‍െറ മക 
നായ യോനാഥാന്‍െറ മകനായിരുന്നു സെഖ 
ര്യാവ്‌.) 3ദൈവമനുഷ്യനായ ദാവീദ്‌ ഉണ്ടാ 
ക്കിയ വാദ്യോപകരണങ്ങള്‍ എടുത്തുകൊണ്ട്‌ 
ആസാഫിന്‍െറെ സഹോദരന്മാരായ ശെമയ്യാ 
വും അസരയേലും മീലലായിയും ഗീലലായി 
യും മായായിയും നെഥനയേലും യെഹൂദയും 
ഹനാനിയും കൂടി അവരെ അനുഗമിച്ചു. നിയ 
മജ്ഞനായ എസ്രാ ജനങ്ങളുടെ സംഘത്തെ 
മതിലിന്‍റെ സമര്‍പ്പണത്തിനായി നയിച്ചു. 
37അവര്‍ ജലധാരാക്കവാടംകടന്ന്‌ ദാവീദിന്‍െറ 
നഗരംവരെയുള്ള പടികള്‍ കയറി മതിലിന്‍െറ 
മുകളില്‍ക്കൂടി ദാവീദിന്‍റെ അരമനയ്ക്കപ്പു 
റമുള്ള നീര്‍വാതിലിനുനേരെ നടന്നു. നഗരഭി 
ത്തിക്കു മുകളിലായിരുന്നു അവര്‍. ദാവീദിന്‍റെ 
അരമനയ്ക്കുപ്പുറത്തായി നീര്‍വാതില്‍ വരെ 
അവര്‍ ചെന്നു. 

38രണ്ടാമത്തെ ഗായകസംഘം ഇടത്ത്‌, എതിര്‍ 
വശത്തേക്കു നടന്നു. അവര്‍ മതിലിനുമുകളില്‍ 
കയറുമ്പോള്‍ ഞാനും ജനങ്ങളില്‍ പകൂതി 
പ്പേരും ഒപ്പം ചെന്നു. അവര്‍ ചൂളഗോപുരം 
കടന്ന്‌ വിശാലമതില്‍വരെയും ചെന്നു. 
പിന്നെ എഫ്രയീംവാതിലും പഴയവാതിലും 
മീന്‍വാതിലും ഹനനേലിന്‍െറ ഗോപുരവും 
ശതഗോപുരവും കടന്ന്‌ ആട്ടുവാതില്‍വരെ 
ചെന്നു. ഒടുവില്‍ കാവല്‍വാതില്‍ക്കല്‍ എത്തി 
നിന്നു. 4അതിനുശേഷം രണ്ടു ഗായകസംഘങ്ങ 
ളും ദൈവത്തിന്‍െറ ആലയത്തിനന്‍െറെ അകത്തു 
കടന്ന്‌ അതതിനന്‍െറ സ്ഥാനത്തുനിന്നു. ഞാന്‍ 
എന്‍െറ സ്ഥാനത്തു നിന്നു. ഉദ്യോഗസ്ഥരില്‍ 
പകുതി ആലയത്തില്‍ അവരുടെ സ്ഥലങ്ങ 
ളിലും നിന്നു. 4്കാഹളങ്ങള്‍ എടുത്തുകൊണ്ട്‌ 
പുരോഹിതരായ എല്യാക്കീമും മയസേയാവും 
മിന്യാമീനും മീഖായാവും എല്യോവേനായി 
യും സെഖര്യാവും ഹനന്യാവും അവര്‍ക്കു 
പുറമെ പുരോഹിതര്‍ തന്നെയായ 42മയസേയാ 
വും ശെമയ്യാവും എലെയാസരും ഉസ്സിയും യെ 
ഹോഹാനാനും മല്‍ക്കീയാവും ഏലാമും ഏസെ 
റുംകൂടി ആലയത്തില്‍ അവരവരുടെ സ്ഥാന 
ങ്ങളില്‍ നിന്നു. 

പിന്നെ യിസ്രഹ്യാവിന്‍െറ നേതൃത്വത്തില്‍ 
രണ്ടു ഗായകസംഘങ്ങളും പാടിത്തുടങ്ങി. 44ആ 
വിശേഷദിവസം പുരോഹിതര്‍ പല ബലിക 
ളും അര്‍പ്പിച്ചു. എല്ലാവരും വളരെ സന്തോഷി 
ച്ചു. ദൈവം എല്ലാവരെയും വളരെ സന്തോ 
ഷിപ്പിച്ചിരുന്നു. സ്ത്രീകളും കൂട്ടികളുംകുട 
അത്യധികം ആഹ്‌ളാദിചിരുന്നു. യെരുശലേമില്‍ 
നിന്നുയര്‍ന്ന സന്തോഷാരവം ദൂരെയുള്ളവര്‍ക്കു 
പോലും കേള്‍ക്കാമായിരുന്നു. 

കലവറകളുടെ മേല്‍നോട്ടക്കാരെ അന്നേ 
ദിവസം നിശ്ചിയിച്ചിരുന്നു. ജനങ്ങള്‍ കൊണ്ടു 
വന്ന കന്നിഫലങ്ങളും പത്തിലൊന്നു വിളവും 
മേല്‍നോടുക്കാര്‍ വാങ്ങി കലവറകളില്‍ സൂക്ഷി 


















































ലേവ്യരോടും വളരെ സന്തോഷം തോന്നിയ 
യെഹൂദര്‍ കലവറയിലേക്ക്‌ ഒട്ടനവധി വസ്തു 
ക്കള്‍ കൊണ്ടുവന്നു. 4പുരോഹിതരും ലേവ്യരും 
ദൈവത്തിന്‍െറ വേല ചെയ്യുകയായിരുന്നുവ 
ല്ലോ. അവര്‍ ജനങ്ങളെ ശുദ്ധീകരിക്കാനുള്ള 
ആചാരങ്ങളും, പാട്ടുകാരും വാതില്‍ കാവല്‍ക്കാ 
രും അവരവരുടെ ജോലികളും, ദാവീദും ശലോ 
മോനും കല്ലിച്ചിരുന്നതുപോലെ ചെയ്തു. 
46(പണ്ടു ദാവീദിന്‍െറകാലത്ത്‌ തലവനായിരു 
ന്നു ആസാഫ്‌. ദൈവത്തിനു നന്ദിയും സ്തു 
തിയും അര്‍പ്പിക്കുന്ന കുറെപാട്ടുകള്‍ അവനു 
ണ്ടായിരുന്നു.) 

4എല്ലാ യിസ്രായേലുകാരും സെരുബ്ബാബേ 
ലിന്‍െറെയും നെഹെമ്യാവിന്‍െറയും കാലത്ത്‌ 
എല്ലാദിവസവും പാട്ടുകാര്‍ക്കും വാതില്‍കാവ 
ല്‍ക്കാര്‍ക്കും വേണ്ട ഉപജീവനം കൊടുത്തിരുന്നു. 
മറ്റു ലേവ്യര്‍ക്കുവേണ്ട പണവും അവര്‍ നീക്കി 
വെച്ചു. ലേവ്യരാകട്ടെ അങ്ങനെ കിട്ടിയപണം 
അഹരോന്‍റെ (പുരോഹിതരുടെ) പിന്‍ഗാമി 
കള്‍ക്കായി നീക്കിവെച്ചു. 























നെഹെമ്യാവിന്‍െറ അന്ത്യകല്ലനകള്‍ 
അന്നേദിവസം മോശെയുടെ പുസ്തകം 
Loo cn കേള്‍ക്കെ ഉറക്കെ വായിച്ചു. 
അതില്‍ ഈ ന്യായപ്രമാണം എഴുതിയിരിക്കു 
ന്നതായി അവര്‍ കണ്ടു: ദൈവത്തിന്‍െറ സഭ 
യില്‍ അതമ്മോന്യനോ മോവാബ്യനോ ആയ 
ഒരുത്തനെപ്പോലും പ്രവേശിപ്പിക്കരുത്‌. അവര്‍ 
യിസ്രായേലുകാര്‍ക്ക്‌ ആഹാരവും വെള്ളവും 
കൊടുക്കാതിരുന്നതും യിസ്രായേലുകാരെ ശപി 
ക്കേണ്ടതിനു ബിലെയാമിനെ കൂലി കൊടുത്ത 
തുമായിരുന്നു അങ്ങനെ എഴുതാന്‍ കാരണം. 
എങ്കിലും നമ്മുടെ ദൈവം ആ ശാപത്തെ ഒരനു 
ഗ്രഹമാക്കി മാറ്റി നമുക്കു തന്നു. 3ഈ ന്യായപ്ര 
മാണം കേട്ട യിസ്രായേലുകാര്‍ അത്‌ അനുസരി 
ക്കുകയും അന്യദേശക്കാരുടെ പിന്‍ഗാമികളില്‍ 
നിന്ന്‌ സ്വയം അകന്നു നില്‍ക്കുകയും ചെയ്തു. 
ടഎന്നാല്‍ ഇതു സംഭവിക്കുന്നതിനു മുമ്പു 
തന്നെ ദൈവത്തിന്‍െറ ആലയത്തിലെ കലവറ 
കളുടെ മേല്‍നോട്ടക്കാരനായ എല്യാശീബു 
പുരോഹിതന്‍ ആലയത്തിലെ ഒരു അറ തന്‍െറ 
അടുത്ത സുഹൃത്തായിരുന്ന തോബീയാവിനു 
കൊടുത്തുപോയിരുന്നു. ധാന്യബലികളും കു 
ന്തുരുക്കവും ആലയത്തിന്‍െറ പാത്രങ്ങളും മറ്റ്‌ 
ഉപകരണങ്ങളും സൂക്ഷിച്ചത്‌ ആ അറയിലായി 
രുന്നു. ലേവ്യര്‍ക്കും പാട്ടുകാര്‍ക്കും വാതില്‍കാവ 
ല്‍ക്കാര്‍ക്കും വേണ്ടിയുള്ള പത്തിലൊന്നു ധാന്യ 
വും പുതിയ വീഞ്ഞും എ എണ്ണയും പുരോഹിതര്‍ 
ക്കുകിട്ടിയ ദാനവസ്തുക്കളും സൂക്ഷിച്ചതും 
അതിലായിരുന്നു. 
ഇതെല്ലാം സംഭവിക്കുന്നകാലത്ത്‌ ഞാന്‍ 
യെരൂശലേമില്‍ ഉണ്ടായിരുന്നില്ല. ഞാ൯ 
അപ്പോള്‍ ബാബിലോണിലായിരുന്നു. അര്‍ത്ഥ 
ഹ്ശഷ്ടാ ബാബിലോണില്‍ രാജാവായതി 
ന്‍െറ മുപ്പത്തിരണ്ടാം വര്‍ഷത്തില്‍ ഞാന്‍ ബാ 
ബിലോണിലേക്കു മടങ്ങിപ്പോയിരുന്നു. 
പിന്നീട്‌ യെരൂശലേമിലേക്കു തിരിച്ചുപോകാന്‍ 
ഞാന്‍ രാജാവിന്‍െറ സമ്മതം വാങ്ങി. ?യെരൂശ 
ലേമില്‍ തിരിച്ചെത്തിയപ്പോള്‍ എല്യാശീബ്‌ 
ചെയ്ത ദ്രോഹം ഞാന്‍ അറിഞ്ഞു. അവന്‍ 
നമ്മുടെ ദൈവത്തിന്‍െറ ആലയത്തില്‍ തോ 
ബീയാവിന്‌ ഒരു അറ കൊടുത്തിരിക്കുന്നു! 
കോപം വന്ന്‌ ഞാന്‍ തോബീയാവിന്‍െറ സാധ 

















നെഹെമ്യാവ്‌ 13:9-29 


നങ്ങളെല്ലാം അറയില്‍നിന്നു പുറത്തേക്കെറി 
ഞ്ഞു. 9പിന്നെ അറകള്‍ വൃത്തിയാക്കി ശുദ്ധീക 
രിക്കുവാ൯ കല്ലിച്ചു. ശുദ്ധീകരിച്ചതിനുശേഷം 
ആലയത്തിലെ പാത്രങ്ങളും മറ്റു വസ്തുക്കളും 
ധാന്യബലികളും കുന്തിരിക്കവും ഞാന്‍ അറക 
ളില്‍ തിരിച്ചുവച്ചു. 

10അപ്പോള്‍ ജനങ്ങള്‍ ലേവൃര്‍ക്കു കൊടുക്കാ 
നുള്ള ഭാഗം കൊടുത്തിട്ടില്ലെന്നും ആയതിനാല്‍ 
ലേവ്യരും പാട്ടുകാരും അവരവരുടെ വയലുക 


506 


19പിന്നെ ഇതാണു ഞാന്‍ ചെയ്തത്‌. എല്ലാ 
വെള്ളിയാഴ്ചയും സന്ധ്യയ്ക്കുമുമ്പ്‌ യെരൂശ 
ലേമിലെ വാതിലുകള്‍ അടച്ചു താഴിടണ 
മെന്നും ശബ്ദത്തുനാള്‍ കഴിഞ്ഞേ അവ തുറക്കാ 
വൂ എന്നും വാതില്‍ കാവല്‍ക്കാരോടു ഞാന്‍ 
കല്പിച്ചു. ശബ്ബത്തൂനാളില്‍ ഒരൊറ്റത്തലച്ചുമടും 
യെരൂശലേമിലേക്കു കടത്തിവിടരുതെന്നു ചട്ടം 
കെട്ടി എന്‍െറ സ്വന്തം ആളുകളില്‍ ചിലരെ 
വാതിലുകള്‍ക്കു പാറാവും നിര്‍ത്തി. 














ളില്‍ ജോലിക്കു തിരിച്ചു പോയിരിക്കയാണെ 
ന്നും ഞാന്‍ അറിഞ്ഞു. 1അതിനു ഞാന്‍ പ്രമാ 
ണികളെ വിളിച്ചു ശാസിച്ചു. “ദൈവത്തിന്‍െറ 
ആലയത്തിനന്‍െറ കാര്യങ്ങള്‍ ശ്രദ്ധിക്കാതിരുന്ന 
തെന്ത്‌?” എന്നു ഞാന്‍ അവരോടു ചോദിച്ചു. 
പിന്നെ സകല ലേവ്യരെയും വിളിച്ചുകൂട്ടി 
അവരോടു ആലയത്തില്‍ അവരവരുടെ സ്ഥാന 
ത്തും ജോലിയിലും തിരിച്ചുചെല്പാന്‍ ഞാ൯ 
പറഞ്ഞു. 12അതിനുശേഷം യെഹൂദയിലെ 
സകലജനങ്ങളും പത്തിലൊന്നു ധാന്യവും 
പുതിയ വീഞ്ഞും എണ്ണയും ആലയത്തിലേക്കു 
കൊണ്ടുവരികയും അതെല്ലാം കലവറകളില്‍ 
ഇടുകയും ചെയ്തു. 

ഞാന്‍ ശേലെമ്യാവു പുരോഹിതനെയും 
നിയമജ്ഞനായ സാദോക്കിനെയും പെദായാ 
വ്‌ എന്ന ലേവ്യനെയും കലവറകളുടെ മേല്‍ 
നോട്ടക്കാരായും മത്ഥന്യാവിന്‍൯ന്‍െറെ മകനായ 
സക്കൂരിന്‍െറെ മകന്‍ ഹാനാനെ അവര്‍ക്കു സഹാ 
യിയായും വെച്ചു. ഇവരെ ആശ്രയിക്കാമെന്ന്‌ 
എനിക്കറിയാമായിരുന്നു. സംഭരിച്ചത്‌ തങ്ങളു 
ടെ ബന്ധുക്കള്‍ക്കു കൊടുക്കലായിരുന്നു അവ 
രുടെ ഉത്തരവാദിത്വം. 

14ദൈവമേ, ഞാന്‍ ചെയ്ത ഈ കാര്യങ്ങളെ 
ച്ചൊല്ലി എന്നെ ഓര്‍ക്കേണമെ. എന്‍െറ ദൈവ 
ത്തിന്‍റെ ആലയത്തിനും അതിലെ വേലകള്‍ 
ക്കുംവേണ്ടി ഞാന്‍ വിശ്വാസപൂര്‍വ്വം ചെയ്ത 
കാര്യങ്ങളൊന്നും മറക്കരുതേ. 

15ആ കാലത്ത്‌ യെഹൂദയിലെജനങ്ങള്‍ ശബ്ദ 
ത്തുനാളില്‍ വീഞ്ഞുണ്ടാക്കാന്‍വേണ്ടി മുന്തി 
രി ഞെക്കുന്നതും ധാന്യം കൊണ്ടുവന്നു കഴുത 
പ്പുറത്ത്‌ കയറ്റുന്നതും മുന്തിരിയും അത്തി 
ഴവും മറ്റു പലതരം സാധനങ്ങളും യെരൂശലേമ്‌ 
ലേക്കു കൊണ്ടുവരുന്നതും ഞാന്‍ കണ്ടു. അതി 
നാല്‍ ശബ്ബത്തുനാളില്‍ ഇതൊന്നും ചെയ്യരുതെ 
ന്നും ഭക്ഷണസാധനങ്ങള്‍ വില്‍ക്കരുതെന്നും 
ഞാന്‍ അവരെ താക്കീതു ചെയ്തു. 

1ടൈര്‍പട്ടണക്കാരായ ചിലര്‍ അക്കാലത്ത്‌ 
യെരൂശലേമില്‍ പാര്‍ത്തിരുന്നു. ശബ്ത്തുനാ 
ളില്‍ അവര്‍ മത്സ്യവും മറ്റു പല വസ്തുക്കളും 
യെരൂശലേമില്‍ കൊണ്ടുവന്ന്‌ വില്പന നടത്തു 
മായിരുന്നു. യെഹൂദന്മാര്‍ അത്‌ വാങ്ങിയുമി 
രുന്നു. 7യെഹുദയിലെ പ്രമാണിമാരെ വിളിച്ചു 
ഞാന്‍ പറഞ്ഞു, “നിങ്ങള്‍ ചെയ്യുന്നതു വലിയ 
ദ്രോഹമാണ്‌. മറ്റേതുനാളുംപോലെയുള്ളൂ ശബ്ദ 
ത്തുനാളും എന്നുവരുത്തി നിങ്ങള്‍ ശബ്ബത്തി 
നെ നശിപ്പിക്കുകയാണ്‌. 18ഇതുപോലെ നിങ്ങ 
ളുടെ പൂര്‍വ്വികര്‍ ചെയ്തതിനാണ്‌ ദൈവം 
നമ്മുടെമേലും ഈ നഗരത്തിനുമേലും എല്ലാ 
കഷ്ടപ്പാടുകളും നാശവും വരുത്തിയതെന്ന്‌ 
നിങ്ങള്‍ക്ക്‌ അറിവുള്ളതാണ്‌. ഇപ്പോള്‍ നിങ്ങളും 
അതുതന്നെ ചെയ്യുന്നു. യിസ്രായേലിന്‌ കൂടു 
തല്‍ ആപത്തുകള്‍ സംഭവിക്കും. കാരണം ശബ്ദ 
ത്തുനാളിന്‌ ഒരു പ്രാധാന്യവുമില്ലെന്നു വരുത്തി 
ക്കൊണ്ട്‌ നിങ്ങള്‍ അതിനെ നശിപ്പിക്കുക 


ക 


യാണ. 





















































2ഇതുകാരണം കച്ചവടക്കാര്‍ക്ക്‌ ഒന്നോ 
രണ്ടോ പ്രാവശ്യം യെരൂശലേമിനു വെളിയില്‍ 
രാത്രിയില്‍ വസിക്കേണ്ടിവന്നിരുന്നു. 21“മേലില്‍ 
മതിലിനു മുമ്പില്‍ രാത്രിയില്‍ വസിക്കരുത്‌. 
ഈ താക്കീതു തെറ്റിച്ചാല്‍ നിങ്ങളെ ഞാന്‍ 
തടവില്‍പിടിക്കും” എന്നു ഞാന്‍ അവരെ 
താക്കീതു ചെയ്തു. അതിനുശേഷം ശബ്ബത്തു 
നാളില്‍ കച്ചവടത്തിനായി അവര്‍ വരാതായി. 

2പിന്നെ, സ്വയം ശുദ്ധീകരിച്ചതിനുശേഷം 
മാത്രമെ വാതില്‍കാവലിനു പോകാവൂ എന്ന്‌ 
ലേവ്യരോടു ഞാന്‍ കല്ലിച്ചു. അങ്ങനെ ചെയ്‌ 
തതു ശബ്ബത്തുനാളിനെ ഒരു വിശുദ്ധദിനമായി 
നിലനിര്‍ത്താന്‍ വേണ്ടി ആയിരുന്നു. 

ദൈവമേ, ഇരെല്ലാം ചെയ്തതിന്‌ എന്നെ 
സദയം ഓർക്കേണമേ. എന്നില്‍ ദയയും നിന്‍െറ 
അളവറ്റ സ്നേഹവും ചൊരിയണമെ! 

23ആ കാലത്ത്‌ യെഹൂദരില്‍ ചിലര്‍ അസ്‌ 
തോദ്‌, അമ്മോന്‍, മോവാബ്‌ എന്നീ ദേശക്കാ 
രായ സ്ത്രീകളെ വിവാഹം ചെയ്തതായി 
ഞാന്‍ അറിഞ്ഞു. 24അതിലുണ്ടായ കുട്ടികളില്‍ 
പാതിപ്പേര്‍ക്ക്‌ യെഹൂദഭാഷ വശമില്ലായിരുന്നു. 
അവര്‍ അസ്തോദിലെയോ അമ്മോനിലെയോ 
മോവാബിലെയോ ഭാഷ സംസാരിച്ചു. 25അവര്‍ 
ചെയ്തതു തെറ്റാണെന്നു പറഞ്ഞ്‌ ഞാന്‍ 
അവരെ ശകാരിച്ചു. അവരില്‍ ചിലരെ ഞാന്‍ 
അടിക്കുകയും അവരുടെ മുടി പറിച്ചെടുക്കുക 
യും ചെയ്തു. ദൈവനാമത്തില്‍ സത്യം 
ചെയ്യാന്‍ ഞാനവരെ നിര്‍ബന്ധിച്ചു. എന്നിട്ട്‌ 
അവരോടു പറഞ്ഞു, “പുറംദേശക്കാരുടെ പെ 
ണ്‍മക്കളെ ഒരു കാരണവശാലും നിങ്ങള്‍ വിവാ 
ഹം ചെയ്യരുത്‌. നിങ്ങളുടെ പുത്രന്മാരെ വിവാ 
ഹം ചെയാന്‍ അവരുടെ പെണ്‍മക്കളെ അനു 
വദിക്കരുത്‌. അവരുടെ ആണ്‍മക്കളെ വിവാഹം 
ചെയ്യാന്‍ നിങ്ങളുടെ പുത്രിമാരെ അനുവദിക്ക 
രുത്‌. 2 ഇത്തരം വിവാഹങ്ങളാണ്‌ ശലോമോനെ 
ക്കൊണ്ടു പാപം ചെയ്യിച്ചതെന്ന്‌ നിങ്ങള്‍ക്കും 
അറിവുള്ളതാണ്‌. ഇത്രയധികം രാഷ്ട്രങ്ങളുടെ 
ഇടയില്‍ അവനെപ്പോലെ മഹാനായ വേറൊരു 
രാജാവുണ്ടായിരുന്നില്ല. ദൈവം ശലോമോനെ 
സ്നേഹിച്ചു. ദൈവം ശലോമോനെ യിസ്രാ 
യേല്‍രാഷ്ട്രത്തിന്‍െറെ മുഴുവന്‍ രാജാവാക്കു 
കയും ചെയ്തു. ആ ശലോമോനുപോലും അന്യ 
ദേശക്കാരികള്‍ കാരണം പാപം ചെയ്യേണ്ടി 
വന്നു. 27ഇപ്പ്പോള്‍ നിങ്ങളും ആ മഹാപാപം 
ചെയ്യുകയാണെന്ന്‌ ഞങ്ങള്‍ കേള്‍ക്കുന്നു. 
അന്യദേശക്കാരികളെ വിവാഹം ചെയ്യുന്ന നി 
ങ്ങള്‍ ദൈവത്തോടു സത്യമുള്ളവരല്ല.” 2&മഹാ 
പുരോഹിതനായ എല്യാശീബിനന്‍െറ മകനായി 
രുന്നു യോയാദ. യോയാദയുടെ പുത്രന്മാരില്‍ 
ഒരുത്തന്‍ ഹോരോന്‍കാരനായ സന്‍ബചല്ലത്തി 
ന്‍െറ ജാമാതാവായിരുന്നു. അവനെ ഞാന്‍ ഇവി 
ടെനിന്ന്‌ ഓടിച്ചുകളഞ്ഞു. 

29എനന്‍്റെ ദൈവമേ, അവരെ ശിക്ഷിക്കേ 
ണമേ. അവര്‍ പനരോഹിത്യത്തെ മലിനമാക്കി 
യിരിക്കുന്നു. അവര്‍ പരരോഹിത്യത്തെ ഗരവ 





























507 നെഹെമ്യാവ്‌ 13:30-31 


മായി എടുത്തില്ല. പുരോഹിതരോടും ലേവ്യ 
രോടും നീ ഉണ്ടാക്കിയ കരാര്‍ അവര്‍ പാലിച്ചു 
മില്ല. 33ആയതിനാല്‍ പുരോഹിതരെയും ലേവ്യ 
രെയും ഞാന്‍ വൃത്തിയും ശുദ്ധിയും ഉള്ളവ 
രാക്കിയിരിക്കുന്നു. മുഴുവന്‍ അന്യദേശക്കാരെ 
യും അവരുടെ ലക്ഷണം കെട്ട പ്രബോധനങ്ങ 
ളെയും ഞാന്‍ നീക്കിക്കളഞ്ഞിരിക്കുന്നു. പുരോ 


ഹിതര്‍ക്കും ലേവ്യര്‍ക്കും അവരുടെ സ്വന്തം 
ജോലികളും ഉത്തരവാദിത്വങ്ങളും കൊടുത്തി 
രിക്കുന്നു. 31നിശ്ചിതസമയങ്ങളില്‍ വിറകും 
കന്നിഫലങ്ങളും ജനങ്ങള്‍ ദാനങ്ങളായി 
കൊണ്ടുവരുമെന്ന്‌ ഉറപ്പുവരുത്തിയിരിക്കുന്നു. 
എന്‍െറ ദൈവമേ, ഈ നല്ലകാര്യങ്ങള്‍ ചെയ്യു 
ന്നതിന്‍െറ പേരില്‍ എന്നെ ഓർക്കേണമേ. 





508 


എസ്ഥേർ 


വസ്ഥിരാജ്ഞി രാജാവിനെ ധിക്കരിക്കുന്നു 

ഇന്ത്യ മുതല്‍ എത്യോപ്യവരെ 127 സംസ്ഥാ 

നങ്ങള്‍ക്ക്‌ അധിപതിയായിരുന്ന അഹശ്വേ 
രോശിന്‍െറ കാലത്ത്‌ സംഭവിച്ചതാണിത്‌. 2അ 
ഹശ്വേരോള്‍ അപ്പോള്‍ ശൂശ൯രാജധാനിയിലെ 
തത്ത  രന്താണ്‌ ഭരിച്ചിരുന്നത്‌. 

ദദരണംതുടങ്ങിയതിനെറ മൂന്നാംവര്‍ഷം അഹ 
ശ്വേരോശ്‌ തന്‍െറ കീഴിലുള്ള സകല ഉദ്യോഗ 
സ്ഥര്‍ക്കും നേതാക്കള്‍ക്കും ഒരു വിരുന്നു നല്‍കി. 
പാര്‍സികളുടെയും മേദ്യരുടെയും സേനാധിപ 
ന്മാരും പ്രഭുക്കളും അതിനുണ്ടായിരുന്നു. 4അവ 
ന്‍െറ അധീനതയിലുളള അളവറ്റ സമ്പത്തും 
രാജധാനിയുടെ അപൂര്‍വസരനന്ദര്യവും അതി 
ലെ നിധികളും പ്രദര്‍ശിപ്പിച്ചുകൊണ്ടുളള ആ 
വിരുന്ന്‌ 180 ദിവസം നീണ്ടുനിന്നു. അതുക 
ഴിഞ്ഞപ്പോള്‍ അവന്‍ തലസ്ഥാനനഗരമായ 
ശൂശനിലുള്ള സകലരെയും വലിയവനോ 
ചെറിയവനോ എന്ന വ്യത്യാസം നോക്കാതെ, 
അടക്കിവിളിച്ച്‌ കൊട്ടാരത്തിനകത്തുള്ള നന്നാ 
യി അലങ്കരിച്ച ഉദ്യാനത്തില്‍വെച്ച്‌ ഏഴുദിവ 
സം നീണ്ടുനിന്ന വേറൊരു വിരുന്നു നല്‍കി. 
അതിന്‌ വെള്ളയും നീലയും നിറത്തിലുള്ള 
ലിനന്‍തോരണങ്ങളുണ്ടായിരുന്നു. വെള്ളപ്പട്ടു 
കൊണ്ടും രക്തവര്‍ണത്തിലുളള ലിനന്‍കൊണ്ടു 
മുള്ള ചരടുകള്‍കെട്ടിയാണ്‌ വെണ്ണക്കല്‍ തൂണു 
കള്‍ക്കിടയിലുളള വെള്ളിവളയങ്ങളില്‍ തോര 
ണങ്ങള്‍ തൂക്കിയത്‌. വര്‍ണ്ണക്കല്ലും വെണ്ണക്കല്പും 
മുത്തുച്ചിപ്പിയും മറ്റു വിലപിടിച്ച വസ്തുക്കളും 
പാകിയ തറയില്‍ സ്വര്‍ണ്ണത്തിലും വെള്ളിയി 
ലും തീര്‍ത്ത മഞ്ചങ്ങളുണ്ടായിരുന്നു. "വീഞ്ഞു 
വിളമ്പിയത്‌ ഒന്നിനൊന്നു വ്യത്യസ്തമായ 
വിവിധതരം സ്വ്വര്‍ണ്ണക്കോപ്പകളിലായിരുന്നു! 
ഒരു രാജാവിനു മാത്രം കൊടുക്കുവാന്‍ കഴി 
യുന്നതരത്തിലുള്ള മുന്തിയ വീഞ്ഞിന്‌ ഒരു 
ലോപവുമുണ്ടായിരു ന്നില്ല. 

ഓരോരുത്തനും വേണ്ടത്ര നല്ല വീഞ്ഞു കൊ 
ടുക്കണമെന്ന്‌ തന്‍െറ കൊട്ടാരം ചുമതലക്കാര 
നോടു രാജാവു കല്ലിച്ചിരൂന്നതിനാല്‍ അവര്‍ 
രാജാവിനെ അനുസരിച്ചു. 

അതേസമയം അഹശ്വേരോശുരാജാവിനന്‍െറ 
കൊട്ടാരത്തിലുളള സ്ത്രീകള്‍ക്കുവേണ്ടി വസ്ഥി 
രാജ്ഞിയും ഒരു വിരുന്നു നടത്തി. 10൮വിരുന്നി 
ന്‍െറ ഏഴാംദിവസം വീഞ്ഞു കുടിച്ചതു കാരണം 
ഉന്മേഷവാനായ രാജാവ്‌ തന്‍െറ പരിചാരരായ 
മെഹുമാന്‍, ബിസ്ഥാ, ഹര്‍ബ്ബോനാ, ബിധ്ദ്ധാ, 
അണബധ്ദ്ധാ, സ്വേഥര്‍, കര്‍ക്കസ്‌ എന്നീ ഏഴു 
ഷണ്ഡന്മാരെ വിളിച്ചു രാജ്ഞിയെ രാജകിരീടം 
അണിയിച്ച്‌ മുമ്പില്‍ കൊണ്ടുവരുവാന്‍ ആ 
ജ്ഞാപിച്ചു. മനോഹരിയായ രാജ്ഞിയുടെ 
സരനന്ദര്യം ജനങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും 
മുന്നില്‍ പ്രദര്‍ശിപ്പിക്കലായിരുന്നു രാജാവി 
ന്‍െറ ഉദ്ദേശ്യം. 

12എന്നാല്‍ ഷണ്ഡന്മാര്‍ വന്നുണര്‍ത്തിച്ച രാജ 
കല്പന അനുസരിക്കാന്‍ വസ്ഥിരാജ്ഞി വിസ 
മ്മതിച്ചു. രാജ്ഞി വരാതിരുന്നപ്പോള്‍ രാജാവ്‌ 


























നിലവിട്ടു കോപിക്കുകയും 
ജ്വലിക്കുകയും ചെയ്തു. 

1314നിയമത്തെയും ശിക്ഷയെയുംപറ്റി 
രാജാവ്‌ പ്രഗത്ഭരുടെ ഉപദേശം തേടുന്നപതിവ്‌ 
അന്നുണ്ടായിരുന്നു. അതിനാല്‍ അഹശ്വേരോ 
ശൂരാജാവ്‌ നിയമജ്ഞരായ ജ്ഞാനികളോടു 
സംസാരിച്ചു. അവര്‍ രാജാവിനോടു വളരെ 
അടുപ്പമുള്ളവരായിരുന്നു. കര്‍ശേനാ, ശേഥാര്‍, 
അദ്മാഥാ, തര്‍ശീശ്‌, മേരെസ്‌, മര്‍സെനാ, മെമു 
ഖാന്‍, എന്നിങ്ങനെയായിരുന്നു അവരുടെ പേ 
രൂകള്‍. പാര്‍സിയിലെയും മേദ്യയിലെയും ഏറ്റ 
വും ഉന്നതഉദ്യോഗസ്ഥന്മാരായിരുന്നു അവര്‍. 
രാജാവിനെ കാണുന്നതിനു പ്രത്യേക അവ 
കാശം അവര്‍ക്കുണ്ടായിരുന്നു. രാജ്യത്തെ ഏറ്റ 
വും ഉയര്‍ന്നഉദ്യോഗസ്ഥരായിരുന്നു അവര്‍. 
അവരോടു രാജാവുചോദിച്ചു, 15“അഹശ്വേരോ 
ശൂരാജാവ്‌ ഷണ്ഡന്മാര്‍ മുഖാന്തരം ചൊല്ലി 
അയച്ച കല്പന വസ്ഥിരാജ്ഞി ധിക്കരിച്ചിരി 
ക്കുന്നു. നിയമപ്രകാരം അവളോടു ചെയ്യേണ്ട 
തെന്ന്‌?” 

16അതിന്‌ രാജാവിന്‍െറയും ഉദ്യോഗസ്ഥരുടെ 
യും മുമ്പില്‍ മെമുഖാ൯ ഇങ്ങനെപറഞ്ഞു, “വ 
സ്ഥിരാജ്ഞി അന്യായം ചെയ്തിരിക്കുന്നത്‌ രാ 
ജാവിനോടു മാത്രമല്ല, അഹശ്വേരോശുരാജാ 
വിന്‍റെ സകല സംസ്ഥാനങ്ങളിലുമുള്ള സക 
ല പ്രഭൂക്കളോടും സകല ജനങ്ങളോടും കൂടിയാ 
ണ്‌. 17വസ്ഥിരാജ്ഞി ചെയ്തകാര്യം മറ്റെല്ലാ 
സ്ത്രീകളും കേള്‍ക്കുമെന്നതിനാലാണു ഞാനി 
തു പറയുന്നത്‌. അപ്പോള്‍ മറ്റു സ്ത്രീകള്‍ തങ്ങ 
ളുടെ ഭര്‍ത്താക്കന്മാരെ അനുസരിക്കുന്നതു നിര്‍ 
ത്തും. അവര്‍ തങ്ങളുടെ ഭര്‍ത്താക്കന്മാരോട്‌, “അ 
ഹശ്വോരോശുരാജാവ്‌ വസ്ഥിരാജ്ഞിയോട്‌ 
തന്‍െറ മുമ്പില്‍ വരാന്‍ കല്ലിച്ചു. പക്ഷെ അവള്‍ 
വരാന്‍ കൂട്ടാക്കിയില്ല” എന്നു പറയും. 

18“രാജ്ഞി ചെയ്തത്‌ എന്തെന്ന്‌ പാര്‍സിക്കാ 
രുടെയും മേദ്യക്കാരുടെയും നേതാക്കളുടെ ഭാര്യ 
മാര്‍ ഇന്നുകേട്ടു. അവളുടെ പ്രവൃത്തിയുടെ 
സ്വാധീനത്തില്‍ അവരും അപ്രകാരംതന്നെ 
തങ്ങളുടെ ഭര്‍ത്താക്കന്മാരായ നേതാക്കളോടും 
ചെയ്യും. അങ്ങനെ വളരെയേറെ നിന്ദയും 
കോപവും ഉണ്ടാവും. 

19“രാജാവിനു സമ്മതമെങ്കില്‍ വസ്ഥിരാജ്ഞി 
ഇനി ഒരിക്കലും അഹശ്വേരോശു രാജാവിന്‍െറ 
മുമ്പില്‍ വന്നുകൂടെന്ന്‌ ഒരുത്തരവ്‌ പുറപ്പെടു 
വിക്കുകയും അത്‌ ഒരിക്കലും തെറ്റിച്ചുകൂടെന്ന 
നിബന്ധനയോടെ പാര്‍സിയിലെയും മേദ്യയി 
ലെയും നിയമങ്ങളില്‍ എഴുതിച്ചേര്‍ക്കുകയും അ 
വളെക്കാള്‍ നല്ല ഒരുവള്‍ക്ക്‌ രാജ്ഞിപ്പട്ടം കൊടു 
ക്കുകയും ചെയ്യാവുന്നതാണ്‌. 20പ്രശ്നം ഗുരുതര 
മായതുകൊണ്ട്‌ രാജാവെടുക്കുന്ന ഏതൊരു നട 
പടിയും അദ്ദേഹത്തിന്‍െറ വിശാലമായരാജ്യ 
ത്തെ ജനം മുഴുവ൯അറിയും. അനന്തരം എല്ലാ 
ഭര്‍ത്താക്കന്മാരും വലിയവര്‍ മുതല്‍ ചെറിയവര്‍ 
വരെ, തങ്ങളുടെ ഭാര്യമാരാല്‍ ബഹുമാനിക്ക 
പ്പെടുകയും ചെയ്യും.” 


കോപം കൊണ്ടു 























509 


21ഈ ഉപദേശം നന്നെന്ന്‌ രാജാവിനും ഉദ്യോ 
ഗസ്ഥപ്രമാണികള്‍ക്കും ബോദ്ധ്യമായി. രാജാവ്‌ 
മെമൂഖാ൯ ഉപദേശിച്ചതു തന്നെ ചെയ്തു. 22ഏ 
തൊരുവനന്‍െറ വീട്ടിലും പുരുഷനായിരിക്കും 
കൈകാര്യകര്‍ത്താവെന്ന്‌ ഓരോരുത്തന്‍െറയും 
ഭാഷയില്‍ പ്രഖ്യാപിക്കുന്ന ഒരു കല്പന സംസ്ഥാ 
നങ്ങള്‍തോറും അതതിന്‍െറ ഭാഷയിലും ജന 
ങ്ങള്‍തോറും അവരവരുടെ ഭാഷയിലും എഴുതി 
രാജ്യത്തെല്ലായിടത്തും രാജാവ്‌ കൊടുത്തയച്ചു. 





എസ്ഥേർ രാജ്ഞിയാക്കപ്പെടുന്നു 

പിന്നീട്‌ അഹശ്വേരോശുരാജാവിനന്‍െറ കോ 

പം ശമിച്ചപ്പോള്‍ അവന്‍ വസ്ഥിയെയും 
അവളുടെ പ്രവൃത്തിയേയും അവള്‍ കാരണം 
താന്‍ പുറപ്പെടുവിച്ച കല്പനയേയും പറ്റി ഓര്‍ 
ത്തു 2അപ്പോള്‍ അവനെ സേവിച്ചു കൊണ്ടുനി 
ന്നിരുന്ന ചെറുപ്പക്കാരായ പരിചാരകര്‍ അവ 
നോട്‌ ഇങ്ങനെ ഉണര്‍ത്തിച്ചു, “രാജാവിനുവേ 
ണ്ടി സുന്ദരികളായ യുവകന്യകമാരെ അന്വേ 
ഷിച്ചുകണ്ടുപിടിച്ചാലും. 3രാജാവ്‌ തന്‍െറ രാജ്യ 
ത്തെ എലാപ്രവിശ്യകളിലും നേതാക്കളെ തെര 
ഞ്ഞെടുക്കട്ടെ. അനന്തരം അവര്‍ സുന്ദരികളായ 
എല്ലാ കന്യകമാരെയും ശൂശന്െറ തലസ്ഥാന 
ത്തേക്കു കൊണ്ടുവരട്ടെ. അന്ത:പുരത്തിലെ 
സ്ത്രീകളോടൊപ്പം അവര്‍ കഴിയണം. അന്ത:പു 
രത്തിന്‍ററ ചുമതലക്കാരനായ, രാജാവിന്‍െറ 
ഷണ്ഡനായ ഹേഗായിയുടെ ചുമതലയിലായി 
രിക്കും അവര്‍. അവരുടെ സനന്ദര്യപരി ചരണ 
ങ്ങള്‍ക്കാവശ്യമായതെല്ലാം അയാള്‍ ചെയ്തു 
കൊടുക്കട്ടെ. അവരുടെ ഇടയില്‍നിന്ന്‌ രാജാ 
വിനു ബോധിക്കുന്നവളെ വസ്ഥിക്കുപകരം 
രാജ്ഞിയായി വാഴിക്കാമല്ലോ.” ആ നിര്‍ദ്ദേശം 
രാജാവിനു സമ്മതമായി. ഈ നിര്‍ദ്ദേശപ്രകാരം 
രാജാവു പ്രവര്‍ത്തിക്കുകയും ചെയ്തു. 

ആ സമയത്ത്‌ ശൂശന്െറ തലസ്ഥാനത്ത്‌ ബെ 
ന്യാമീന്‍െറ ഗോത്രത്തില്‍പ്പെട്ട കീശിന്‍െറ മക 
നായ ശിമെയിയുടെ മകനായ യായീരിന്‍െറ 
മകന്‍ മൊര്‍ദ്ദെഖായി എന്നൊരുയെഹൂദന്‍ പാര്‍ 
ത്തിരുന്നു. ബാബിലോണ്‍രാജാവായ നെബൂഖ 
ദ്നേസര്‍ യെരുശലേമില്‍നിന്നു ബലമായി പി 
ടിച്ചു തടവുകാരാക്കിയവരുടെ കൂട്ടത്തില്‍ മൊര്‍ 
ദ്ദെഖായിയും ഉണ്ടായിരുന്നു. യെഹൂദയുടെ രാ 
ജാവായ യെഹോയാഖീനും ആ സംഘത്തിലു 
ണ്ടായിരുന്നു. "തന്‍െറ അമ്മാവന്‍റെ മകളായ 
എസ്ഥേർ എന്നുപേരുള്ള ഹദസ്സ്റെയെ അപ്പനും 
അമ്മയും ഇല്ലാത്തതിന്റെ പേരില്‍ മൊര്‍ദ്ദെ 
ഖായി എടുത്തുവളര്‍ത്തിയിരുന്നു. അവള്‍ അ 
തിസുന്ദരിയും മനോഹരിയും ആയിരുന്നു. 8രാ 
ജാവിനന്‍െറ കല്പനകേട്ട്‌ നിരവധി യുവതികള്‍ 
ശൂശനന്‍െറ തലസ്ഥാനനഗരത്തിലേക്കു കൊണ്ടു 
വരപ്പെട്ടു. ആ യുവതികള്‍ ഹേഗായിയുടെ 
പരിചരണത്തിലേല്ലിക്കപ്പെട്ടു. അവരിലൊരുവ 
ളായിരുന്നു എസ്ഥേര്‍. അവള്‍ രാജാവിന്‍െറ 
അന്ത:പുരത്തിലേക്കു കൊണ്ടുവരപ്പെടുകയും 
ഹേഗായിയുടെ പരിചരണത്തിലേല്ലിക്കപ്പെടു 
കയും ചെയ്തു. രാജാവിന്‍െറ സ്ത്രീകളുടെ 
ചുമതലക്കാരനായിരുന്നു ഹേഗായി. 9എസ്ഥേ 
രിനോടു പ്രത്യേകം ഇഷ്ടം തോന്നിയ ഹേഗാ 
യി പെട്ടെന്നുതന്നെ അവള്‍ക്കുള്ള സനന്ദര്യപരി 
ചരണങ്ങളും പ്രത്യേക ഭക്ഷണവും നല്‍കി. 
പിന്നെഹേഗായി എസ്ഥേരിനെയും അവളുടെ 
ഏഴു പരിചാരികമാരെയും അന്ത:പൂര സ്ത്രീ 
കള്‍ വസിക്കുന്ന ഏറ്റവും നല്ല സ്ഥലത്തേക്ക 
യച്ചു. 1താനൊരു യെഹുദസ്ത്രീയാണെന്ന 




















എസ്ഥേർ 1:21-2:21 


കാര്യമോ സ്വന്തം കുടുംബപശ്ചാത്തലത്തെപ്പ 
റ്റിയോ മൊര്‍ദ്ദെഖായി വിലക്കിയതു കാരണം 
എസ്ഥേര്‍ ആരോടും പറഞ്ഞില്ല. 1എസ്ഥേ 
രിന്‍െറെ സുഖവിവരവും ഭാവിയും അറിയാമ 
ല്ലോ എന്നു കരുതി മൊര്‍ദ്ദെഖായി രാജാവിന്‍െറ 
അന്ത:പുര പ്രദേശത്തു ദിവസവും അങ്ങോട്ടും 
ഇങ്ങോട്ടും നടക്കുമായിരുന്നു. 

12രാജാവുമായുള്ള കൂടിക്കാഴ്ചയ്ക്കുമുന്പ്‌ ഓ 
രോ യുവകന്യകയും ആറുമാസം മൂര്‍തൈലവും 
ആറുമാസം വിവിധതരം സുഗന്ധദ്രവ്യങ്ങളും 
ഉപയോഗിച്ചുള്ള സനന്ദര്യപരിചരണം പൂര്‍ 
ത്തിയാക്കേണ്ടതുണ്ട്‌. 13രാജാവിനെക്കാണാന്‍ 
പോകുന്ന യുവകന്യകയ്ക്കു കൂടെ കൊണ്ടു 
പോകാന്‍ അന്ത:പുരത്തിലുള്ളതെന്തും എടു 
ക്കാമായിരുന്നു. 4അവള്‍ വൈകുന്നേരം രാജാ 
വിന്‍റെ അടുത്തു ചെല്ലുകയും പിറ്റേദിവസം 
രാവിലെ ഷണ്ഡനും രാജാവിന്‍െറ വെപ്പാട്ടിക 
ളുടെ സൂക്ഷിപ്പുകാരനുമായ ശയസ്ഗസ്മേല്‍ 
നോട്ടം നടത്തുന്ന വേറൊരു അന്ത:പുരത്തിലേ 
ക്കു മടങ്ങിപ്പോകേണ്ടതുമുണ്ടായിരുന്നു. രാജാവ്‌ 
അവളെ ആഗ്രഹിക്കുകയും പേരുചൊല്ലി വി 
ളിപ്പിക്കുകയും ചെയ്തില്ലെങ്കില്‍ വീണ്ടുമൊരി 
ക്കല്‍ അവള്‍ രാജാവിന്‍െറ അടുത്തു പോകരുത്‌. 

15അങ്ങനെ മൊര്‍ദ്ദെഖായിയുടെ അമ്മാവനാ 
യ അബീഹയീലിന്‍െറ മകള്‍ എസ്ഥേരിന്‍െറ 
ഉഴം വന്നപ്പോള്‍ അന്ത:പുരസ്ത്രീകളുടെ ചുമ 
തലക്കാരനായിരുന്ന ഹേഗായി അവള്‍ക്കു കൊ 
ടുക്കാമെന്നു പറഞ്ഞവയല്ലാതെ വേറൊന്നും അ 
ന്ത:പുരത്തില്‍നിന്നു കൊണ്ടുപോകാന്‍ അവള്‍ 
ചോദിച്ചില്ല. എന്നാല്‍ എസ്ഥേരിനെ കണ്ടവ 
രെല്ലാം അവളെ ഇഷ്ടപ്പെട്ടു. 1അഹശ്വേരോശു 
രാജാവിന്‍െറ ഭരണം തുടങ്ങിയതിനന്‍െറ ഏഴാമാ 
ണ്ടില്‍ പത്താം മാസമായ തേബേത്തില്‍ 
എസ്ഥേർ രാജാവിന്‍െറ മുമ്പില്‍ കൊണ്ടുചെല്ല 
പ്പെട്ടു. 

മറ്റെല്ലാ സ്ത്രീകളെക്കാളും മറ്റെല്ലാ കന്യക 
മാരെക്കാളും എസ്ഥേരിനെ രാജാവ്‌ സ്നേഹി 
ച്ചു. അതിനാല്‍ അവളുടെ തലയില്‍ രാജകി 
രീടം വെച്ചുകൊണ്ട വസ്ഥിക്കു പകരം അവളെ 
രാ ജ്ഞിയായി വാഴിച്ചു. 18രാജാവ്‌ തന്‍െറ 
സകല പ്രഭുക്കള്‍ക്കും സേവകര്‍ക്കും ഒരു ഗംഭീര 
വിരുന്നു-എസ്ഥേരിന്‍െറെ വിരുന്ന്‌ -കൊടുക്കുക 
യും ആ ദിവസം സകലസംസ്ഥാനങ്ങള്‍ക്കും 
ഒരു വിശ്രമദിവസമായി പ്രഖ്യാപിക്കുകയും 
ദയാലുവായ ഒരു രാജാവെന്നനിലയില്‍ ജന 
ങ്ങള്‍ക്കു സമ്മാനങ്ങള്‍ കൊടുക്കുകയും 
ചെയ്തു. 














മൊര്‍ദ്ദെഖായി ഒരു ദുരാലോച 
നയെല്പറ്റി അറിയുന്നു. 

19രാജാവിനുവേണ്ടി കന്യകമാരെ രണ്ടാം വട്ടം 
ശേഖരിച്ചുകൊണ്ടുവരുമ്പോള്‍ മൊര്‍ദ്ദെഖായി 
രാജാവിന്‍െറ വാതില്‍ക്കല്‍ ഇരിക്കുകയായിരു 
ന്നു. 20മൊര്‍ദ്ദെഖായി വിലക്കിയതനുസരിച്ച്‌, 
താന്‍ യെഹൂദസ്ത്രീയാണെന്നോ തന്‍െറ കൂടും 
ബപശ്ചാത്തലമെന്തെന്നോ എസ്ഥേര്‍ അപ്പോ 
ഴും ഒന്നും പറഞ്ഞിരുന്നില്ല. മൊര്‍ദ്ദെഖായി 
യുടെ സംരക്ഷണയില്‍ ആയിരുന്നകാലത്തെ 
ന്നപോലെ അപോഴും അവന്‍ പറഞ്ഞതെല്ലാം 
അവള്‍ ee 

21അങ്ങനെ മൊര്‍ദ്ദെഖായി രാജാവിന്‍െറ വാ 
തില്‍ക്കല്‍ ഇരിക്കുന്നകാലത്ത്‌ രാജാവിന്‍െറ 
ഉമ്മറം സൂക്ഷിപ്പുകാരും ഷണ്ഡന്മാരുമായ ബി 
ഗ്ദ്ധാനും തേരെശും ചേര്‍ന്ന്‌ അഹശ്വേരോള്‍്‌ 





എസ്ഥേർ 2:22-4:4 


രാജാവിനോടുള്ള വിരോധംമൂലം അവനെ കൊ 
ല്ലുവാന്‍ രഹസ്യമായി ആലോചിച്ചു. 2ആ ര 
ഹസ്യം മൊര്‍ദ്ദെഖായി അറിഞ്ഞു. അവന്‍ അത്‌ 
എസ്ഥേര്‍രാജ്ഞിയോടു പറഞ്ഞു. അനന്തരം 
എസ്ഥേര്‍രാജ്ഞി അതു രാജാവിനോടു പറ 
ഞ്ഞു. ആ ദുഷ്ടപദ്ധതി മൊര്‍ദ്ദെഖായിയാണ്‌ 
മനസ്സിലാക്കിയതെന്നും എസ്ഥേര്‍ രാജാവിനെ 
അറിയിച്ചു. 4അന്വേഷിച്ചപ്പോള്‍ കേട്ടതു ശരി 
യാണെന്നു ബോദ്ധ്യമായതുകൊണ്ട്‌ രാജാവി 
നെവധിക്കുവാ൯ പദ്ധതിയിട്ട രണ്ട്‌ ഉമ്മറസൂ 
ക്ഷിപ്പുകാരെയും കഴുവിലേറ്റി. ഇത്‌ രാജാവി 
നെറ ചരിത്രപുസ്തകങ്ങളില്‍ എഴുതിവയ്ക്കു 
കയും ചെയ്തു. 











യെഹൂദരെ നശിപ്പിക്കാന്‍ ഹാമാന്‍െറ 
ആലോചന 

ഈ സംഭവങ്ങള്‍ക്കുശേഷം ആഗാഗുകാരനാ 

യ ഹമ്മെദാഥയുടെ മകന്‍ ഹാമാനെ അഹ 
ശ്വേരോശുരാജാവ്‌ തന്‍െറ കൂടെയുള്ള സകല 
ഉദ്യോഗസ്ഥന്മാരുടെയും മീതെ സ്ഥാനക്കയറ്റം 
നല്‍കി ആദരിച്ചു. രാജകല്പന ഉള്ളതിനാല്‍ 
രാജാവിന്‍െറ വാതില്‍ക്കല്‍ ഉള്ള എല്ലാ രാജസേ 
വകരും ഹാമാനന്‍െറ മുമ്പില്‍ കുമ്പിട്ടുനമസ്കരി 
ച്ചിരുന്നു. എന്നാല്‍ മൊര്‍ദ്ദെഖായി കുമ്പിടു 
കയോ നമസ്കരിക്കുകയോ ചെയ്തില്ല. 
അപ്പോള്‍ രാജാവിന്‍െറ വാതില്‍ക്കല്‍ ഉള്ള 
രാജസേവകര്‍ “നീമാത്രം രാജകല്പന ധിക്കരിക്കു 
ന്നതെന്ത്‌?” എന്ന്‌ മൊര്‍ദ്ദെഖായിയോടു ചോ 
ദിച്ചു. 

ദ്അവര്‍ ദിവസംതോറും ഈ ചോദ്യം ചോദി 
ച്ചു. എന്നാല്‍ അപ്പോഴെല്ലാം അവന്‍ ഹാമാനെ 
കുമ്പിട്ടുവണങ്ങണമെന്ന കല്പന നിരസിച്ചു. 
അതിനാലവര്‍ ഹാമാനോട്‌ ഇതെപ്പറ്റി പറ 
ഞ്ഞു. താന്‍ ഒരു യെഹൂദനാണെന്ന്‌ മൊര്‍ദ്ദെ 
ഖായി അവരോടു പറഞ്ഞതിന്‌ ഹാമാന്‍ മൊര്‍ 
ദ്ദെഖായിയോട്‌ എന്തുപ്ര വര്‍ത്തിക്കും എന്ന്‌ 
അവര്‍ക്കറിയണമായിരുന്നു. $മൊര്‍ദ്ദെഖായി 
തന്നെ കുമ്പിട്ടുവണങ്ങുന്നില്ല എന്നു കണ്ട 
പ്പോള്‍ ഹാമാനില്‍ കോപം നിറഞ്ഞു. 6മൊര്‍ദ്ദെ 
ഖായി ഒരു യെഹൂദനാണെന്നു ഹാമാന്‍ മന 
സ്റ്റിലാക്കിയിരുന്നു. എന്നാല്‍ മൊര്‍ദ്ദെഖായിയെ 
മാത്രം ഹിംസിച്ചാല്‍ മതിയാവില്ലെന്ന്‌ അവനു 
തോന്നി. അഹശ്വേരോശിന്‍െറെ രാജ്യത്തുള്ള 
മൊര്‍ദ്ദെഖായിയുടെ സകല ആളുകളെയും യെ 
ഹൂദരെയും ഉന്മൂലനം ചെയ്യണമെന്ന്‌ അവന്‍ 
ഇച്ഛിച്ചു. 

"അഹശ്വേരോശുരാജാവിന്‍െറ പന്ത്രണ്ടാം ഭര 
ണവര്‍ഷത്തിലെ ഒന്നാംമാസമായ നീസാനില്‍ 
യെഹൂദരെ നശിപ്പിക്കുന്നതിന്‌ ആ കൊല്ലത്തെ 
എല്ലാനാളുകളിലും മാസങ്ങളിലുംവെച്ച്‌ ഏറ്റ 
വും നല്ലനാളും മാസവും ഏതെന്നു കണ്ടുപി 
ടിക്കാന്‍വേണ്ടി ഹാമാന്‍ നറുക്കിട്ടു നോക്കി 
യപ്പോള്‍ പന്ത്രണ്ടാംമാസമായ ആദാര്‍ ആണ്‌ 
“ഉത്തമം” എന്നു കണ്ടു. എന്നിട്ട രാജാവിനോട്‌ 
അവന്‍ ഇങ്ങനെ പറഞ്ഞു, “അങ്ങയുടെ രാജ്യ 
ത്തുള്ള സകല സംസ്ഥാനങ്ങളിലും മറ്റെല്ലാവ 
രില്‍നിന്നും വേര്‍തിരിഞ്ഞു നില്‍ക്കുന്ന ചില 
ജനങ്ങളുണ്ട്‌. അവരുടെ ആചാരങ്ങള്‍ മറ്റുള്ള 
എല്ലാവരുടേതില്‍നിന്നും വ്യത്യസ്തമാണ്‌. രാ 
ജാവിന്‍െറ നിയമങ്ങള്‍ അവര്‍ അനുസരിക്കു 
ന്നില്ല. അവരെ അങ്ങയുടെ രാജ്യത്തു തുടരാന 
നുവദിക്കുന്നത്‌ ഒരു രാജാവിനെ സംബന്ധി 
ച്ചിടത്തോളം നന്നല്ല. 

9“അങ്ങയ്ക്കു സമ്മതമാണെങ്കില്‍ അവരെ 

















510 


നശിപ്പിക്കണമെന്ന്‌ ഒരു കല്പന പുറപ്പെടുവി 
ച്ചാലും. ആ കല്പന നടപ്പാക്കുന്നവരുടെ ചെല 
വിലേക്കായി ഞാന്‍ 10,000 വെള്ളിനാണയങ്ങള്‍ 
രാജഭണ്ഡാരത്തിലേക്ക്‌ അടച്ചുകൊള്ളാം.” 

10അപ്പോള്‍ രാജാവ്‌ മുദ്രമോതിരം വിരലില്‍ 
നിന്ന്‌ ഈരി യെഹൂദരുടെ ശത്രുവും ആഗാഗുകാ 
ര൯ ഹമ്മെദാഥയുടെ മകനുമായ ഹാമാനു കൊ 
ടുത്തു. 1 എന്നിട്ടു രാജാവ്‌ ഹാമാനോടു പറ 
ഞ്ഞു, “പണം നീ തന്നെ വെക്കുക. ആ ജനങ്ങ 
ളോടു നിനക്കു ബോധിച്ചതുപോലെ ചെയ്തു 
കൊള്ളുക.” 

12അങ്ങനെ ഒന്നാംമാസം പതിമൂന്നാം തീയതി 
രാജാവിന്‍െറ എഴുത്തുകാരെ വിളിച്ച്‌ ഹാമാന്‍ 
കല്പിച്ചതുപോലെ എഴുതിച്ചു. രാജാവിന്‍െറ 
നാമത്തില്‍ അതതു ജനങ്ങളുടെ ലിപിയിലും 
ഭാഷയിലും എഴുതിയ കല്പന രാജമോതിരം കൊ 
ണ്ടു മുദ്രവെച്ച രാജപ്രതിനിധികള്‍ക്കും ഓരോ 
സംസ്ഥാനത്തുമുള്ള ദേശാധിപതികള്‍ക്കും വ്യ 
തൃസ്തജനങ്ങളുടെ പ്രഭുക്കള്‍ക്കും അയച്ചു. 
മ ചെറുപ്പക്കാരെന്നോ വൃദ്ധരെന്നോ കുഞ്ഞുങ്ങ 
ളെന്നോ സ്ത്രീകളെന്നോ നോക്കാതെ സകല 
യെഹൂദരെയും ഒരു ദിവസംകൊണ്ട്‌ കൊന്നുമു 
ടിക്കണമെന്നും അതിനുള്ള ദിവസം പന്ത്രണ്ടാം 
മാസമായ ആദാര്‍ മാസം പതിമൂന്നാം തീയതി 
യാണെന്നും അവരുടെ സ്വത്തുവകകള്‍ കൊള്ള 
യടിക്കണമെന്നും കല്പിക്കുന്ന ആ ഉത്തരവ്‌ എല്ലാ 
സംസ്ഥാനങ്ങളിലേക്കും രാജാവിന്‍െറ ദൂതന്മാര്‍ 
വശം കൊടുത്തയച്ചു. നിശ്ചയിച്ച ദിവസം 
കല്പന നടത്തുവാന്‍ എല്ലാവരും തയ്യാറായിരി 
ക്കുന്നതിനായി ഉത്തരവിന്‍െറ പകര്‍പ്പ്‌ ഒരോ 
പ്രവിശ്യയിലും ജനങ്ങളുടെഇടയില്‍ ഒരു നിയ 
മമായി വിളംബരപ്പെടുത്താനും ഏര്‍പ്പാടു ചെ 
യ്തു. 1ശൂശന്‍െറ തലസ്ഥാനത്തു പുറപ്പെടുവി 
ച്ച ആ രാജകല്ലനയുമായി ദൂതന്മാര്‍ തിടുക്കത്തി 
ല്‍ പുറപ്പെട്ടു. പിന്നെ രാജാവും ഹാമാനും 
കൂടിക്കാനിരുന്നു. പക്ഷെ ശൂശ൯നഗരം ആശയ 
ക്കുഴപ്പത്തിലായി. * 











മൊര്‍ദ്ദെഖായി സഹായത്തിന്‌ എസ്ഥേ 
രിനെ പ്രേരിപ്പിക്കുന്നു 
സംഭവിച്ച കാര്യങ്ങളെല്ലാം മൊര്‍ദ്ദെഖായി 
കേട്ടു. രാജകല്പന അറിഞ്ഞപ്പോള്‍ മൊര്‍ദ്ദെ 
ഖായി അവന്‍െറ ഉടുപ്പു വലിച്ചു കീറുകയും 
പകരം ചാക്കുടുക്കുകയും ചാരംപൂശുകയും ചെ 
യ്തുകൊണ്ട ശൂശന്‍നഗരത്തിന്‍െറ നടുക്കുചെ 
ന്നുനിന്ന്‌ ഉറക്കെ അലമുറയിട്ടു. രാജാവിന്‍െറ 
വാതില്‍ക്കല്‍ ചാക്കുടുത്തുകൊണ്ട്‌ ആരും പ്രവേ 
ശിക്കരുതെന്നു നിയമമുണ്ടെങ്കിലും അവന്‍ 
രാജാവിന്‍െറ വാതിലിനു മുമ്പില്‍വരെ ചെന്നു. 
രാജകല്പന നടപ്പാക്കാനുള്ള സമയം അടുത്തു 
വന്നുകൊണ്ടിരുന്ന സംസ്ഥാനങ്ങളിലൊക്കെ 
യും യെഹൂദരുടെ ഇടയില്‍ കടുത്തദു:ഖവും 
ഉപവാസവും അലമുറയും വിലാപവും ഉണ്ടാ 
യി ചാക്കുടുക്കുകയും ചാരം പൂശുകയും 
ചെയ്തുകൊണ്ട്‌ അനേകം യെഹുദര്‍ നിലത്തു 
കിടന്നു. 
4എസ്ഥേരിന്‍െറ ദാസികളും ഷണ്ഡന്മാരും 
മൊര്‍ദ്ദെഖായിയെപ്പുറ്റി വന്നു പറഞ്ഞപ്പോള്‍ 











പക്ഷെ ... ആശയക്കുഴപ്പത്തിലായി യെഹൂദരെ 
കൊല്ലാനുള്ള രാജകല്പന ശൂശനിലെ ജനങ്ങളില്‍ 
ആശയക്കുഴപ്പമുണ്ടാക്കി എന്നാവാം ഇതിനര്‍ത്ഥം. 
കാരണം, യെഹുദര്‍ക്ക്‌ അവരുമായി നല്ല വ്യാപാര 
ബന്ധമുണ്ടായിരുന്നു. മാത്രവുമല്ല, യെഹൂദരെ 
തങ്ങളുടെ നല്ല അയല്‍ക്കാരായി അവര്‍ കരുതുകയും 
ചെയ്തിരുന്നു. 


511 


അവള്‍ ദു:ഖംകൊണ്ടുപുളഞ്ഞു. ചാക്കൂടുപ്പ്‌ 
മാറുന്നതിനുവേണ്ടി അവള്‍ വേറെ വസ്ത്ര 
ങ്ങള്‍ കൊടുത്തയച്ചുവെങ്കിലും മൊര്‍ദ്ദെഖായി 
അതു സ്വീകരിച്ചില്ല. ലി അവളുടെ പരി 
ചരണത്തിന്‌ രാജാവു ന്‌ യമിച്ചിരുന്ന ഷണ്ഡ 


എസ്ഥേർ 4:5-5:13 


എസ്ഥേർ രാജാവിനോടു സംസാരിക്കുന്നു 
അന്നുതൊട്ട്‌ മൂന്നാംദിവസം രാജകീയ 
വസ്ത്രങ്ങളണിഞ്ഞുകൊണ്ട്‌ എസ്ഥേര്‍ 
അരമ നയുടെ മുന്നിലുള്ള അന്ത:പുരമുറ്റത്തു 
ചെന്നു നിന്നു. അപ്പോള്‍ രാജാവ്‌ അരമനയുടെ 





ന്മാരുടെ കൂട്ടത്തില്‍നിന്ന്‌ ഹഥാക്ക്‌ എന്നവനെ 
വിളിച്ച്‌ മൊര്‍ദ്ദെഖായിക്ക്‌ എന്താണു സംഭ 
വിക്കുന്നതെന്ന്‌ അന്വേഷിച്ചുവരാ൯ന്‍ അവള്‍ 
പറഞ്ഞയച്ചു. അവന്‍ രാജാവിന്‍െറ വാതി 
ലിനു മുന്നിലുള്ള തുറന്നസ്ഥലത്ത്‌ മൊര്‍ദ്ദെഖാ 
യിയുടെ അടുത്തുചെന്നു. 7അപ്പോള്‍, യെഹൂ 
ദരെ നശിപ്പിക്കാ൯വേണ്ടി ഹാമാന്‍ രാജഭണ്ഡാ 
രത്തിലേക്കു നിക്ഷേപിക്കാമെന്നു വാഗ്ദാനം 
ചെയ്ത പണത്തിന്‍െറ കണക്കടക്കം ഉണ്ടായ 
തെല്ലാം മൊര്‍ദ്ദെഖായി ഹഥാക്കിനോടുപറ 
ഞ്ഞു. 8&കൂടാതെ രാജ്യത്തെ യെഹൂദരെ മുഴുവന്‍ 
നശിപ്പിക്കണമെന്നു കല്പിച്ച്‌ ശൂശനില്‍ പുറ 
പ്പെടുവിച്ച നിയമത്തിന്‍െറ ഒരു പകര്‍പ്പ്‌ 
എസ്ഥേരിനെ കാണിച്ചു വായിച്ചുകൊടുക്കാ൯ 
വേണ്ടി ഹഥാക്കിനെ ഏല്ലിചിട്ട്‌ അവളോടു 
രാജാവിനെ ചെന്നുകണ്ട്‌ മൊര്‍ദ്ദെഖായിക്കുവേ 
ണ്ടിയും അവളുടെ ജനത്തിനുവേണ്ടിയും ദയ 
യാചിക്കണമെന്ന്‌ മൊര്‍ദ്ദെഖായി പറഞ്ഞയ 
യ്ക്കുകയും ചെയ്തു. 

9മൊര്‍ദ്ദെഖായി പറഞ്ഞതെല്ലാം 
എസ്ഥേരിനെ അറിയിച്ചു. 
10അപ്പോള്‍ മൊര്‍ദ്ദെഖായിയോട്‌ ഇങ്ങനെ പ 
റയണമെന്നു പറഞ്ഞ്‌ എസ്ഥേര്‍ ഹഥാക്കിനെ 
വീണ്ടും അയച്ചു 11“രാജാവ്‌ വിളിപ്പിക്കാതെ 
അദ്ദേഹത്തെ കാണാന്‍ കൊട്ടാരത്തിന്റെ അക 
ത്തളത്തില്‍ ചെല്ലുന്നത്‌ ആണായാലും പെണ്ണാ 
യാലും അവര്‍ക്കുള്ള ശിക്ഷ മരണമാണെന്നും 
അങ്ങനെ ചെല്ലുന്നവരില്‍ ആരുടെനേരെ രാജാ 
വ്‌ സ്വര്‍ണച്ചെങ്കോല്‍ നീട്ടുന്നുവോ അവര്‍ മാത്ര 
മെപിന്നെ ജീവനോടെ ഇരിക്കൂ എന്നും ഒരു 
നിയമമുള്ളത്‌ എല്ലാ രാജസേവകര്‍ക്കും 
സംസ്ഥാനങ്ങളിലെ ജനങ്ങള്‍ക്കും അറിവുളള 
താണല്ലൊ. ഇക്കഴിഞ്ഞ രത ദിവസമായി 
രാജാവ്‌ എന്നെ വിളിപ്പിച്ചിട്ട 

12എസ്ഥേര്‍ പറഞ്ഞയച്ചത്‌ ഹാക്ക്‌ മൊര്‍ദ്ദെ 
ഖായിയെ അറിയിച്ചു. 13അപ്പോള്‍ മൊര്‍ദ്ദെഖാ 
യി എസ്ഥേരിനോട്‌ ഇങ്ങനെ പറഞ്ഞയച്ചു: 
“കൊട്ടാരത്തില്‍ പാര്‍ക്കുന്നവളായതുകൊണ്ട്‌ 
എല്ലാ യെഹുദരുടെയും ഇടയില്‍നിന്ന്‌ നീ 
ഒരാള്‍മാത്രം രക്ഷപ്പെടുമെന്നു കരുതണ്ട. 14ഇ 
പ്പോള്‍ നീ ഒന്നും മി വി ണ്ടാതിരുന്നാല്‍ യെഹൂദര്‍ 
ക്കുള്ള സഹായവും മോചനവും വേറൊരിടത്തു 
നിന്നുവരും. പക്ഷെ നീയും നിന്‍െറ പിതൃഭവന 
വും നശിച്ചുപോകും. ഇങ്ങനെയുള്ള ഒരു സമയ 
ത്ത്‌ നിനക്കു രാജ്യത്ത്‌ ഇത്രയും ഉയര്‍ന്ന ഒരു 
സ്ഥാനം തന്നത്‌ ഇതിനല്ലെന്ന്‌ ആര്‍ക്കറിയാം?” 

15അതിന്‌ എസ്ഥേർ മൊര്‍ദ്ദെഖായിക്ക്‌ ഇങ്ങ 
നെ മറുപടിഅയച്ചു: 1“ശൂശനിലെ സകല 
യെഹൂദരെയും വിളിച്ചുകൂട്ടി മൂന്നുപകലും 
മൂന്നു രാത്രിയും തിന്നാതെയും കുടിക്കാതെയും 
എനിക്കുവേണ്ടി കൂട്ടായി ഉപവസിക്കുക. 
ഞാനും എന്‍െറ ദാസിമാരും അതുപോലെ 
തന്നെ ഉപവസിക്കും. പിന്നെ വിളിക്കപ്പെടാതെ 
നിയമവിരുദ്ധമായിട്ടാണെങ്കിലും രാജാവിന്‍െറ 
മുമ്പിലേക്കുപോകും. ഞാന്‍ മരിക്കുകയാണെ 
ങ്കില്‍ മരിക്കട്ടെ.” 

17അതിനുശേഷം മൊര്‍ദ്ദെഖായി അവന്‍െറ 
വഴിക്കുപോയി എസ്ഥേര്‍ പറഞ്ഞതുപോലെ 
തന്നെ എല്ലാം അവന്‍ ചെയ്തും 








ഹാക്ക്‌ 

















വാതി ലിനഭിമുഖമായി സിംഹാസനത്തില്‍ 
ഇരിക്കുകയായിരുന്നു. 2എസ്ഥേര്‍രാജ്ഞി മുറ്റ 
ത്തുനില്‍ക്കുന്നതു കണ്ടപ്പോള്‍ രാജാവിന്‌ അവ 
ളോടു പ്രീതി തോന്നുകയാല്‍ അവന്‍ കയ്യിലി 
രുന്ന പൊന്‍ചെങ്കോല്‍ അവളുടെ നേരെ നീട്ടി. 
അപ്പോള്‍ അവള്‍ അടുത്തുചെന്ന്‌ ചെങ്കോ 
ലിന്റെ അറ്റം തൊട്ടു. 
അപ്പോള്‍ രാജാവ്‌ അവളോടു പറഞ്ഞു, “ 
ല്ലയോ എസ്ഥേര്‍രാജ്ഞീ, നീ vs 
തെന്താണ്‌? അത്‌ രാജ്യത്തിന്‍െറ പകുതിയായാ 
ല്‍പോലും ഞാന്‍ നിനക്കു തരുന്നുണ്ട്‌." 
4അതിന്‌ അവള്‍ ഇങ്ങനെ മറുപടി പറഞ്ഞു, 
“രാജാവിനുവേണ്ടി ഇന്നു ഞാന്‍ ഒരു വിരുന്ന്‌ 
ഒരുക്കുന്നുണ്ട്‌. രാജാവിന്‌ സരകര്യമെങ്കില്‍ രാജാ 
വും ഹാമാനും അതില്‍ ദയവായി പങ്കെടുക്ക 
ണം.” 

ടഅപ്പോള്‍ “എസ്ഥേരിന്‍െറ അപേക്ഷ സാധി 
ച്ചുകൊടുക്കേണ്ടതിനായി ഹാമാനെ ഉടന്‍ കൊ 
ണ്ടുവരു” എന്ന്‌ രാജാവു കല്ലിച്ചു. 

അങ്ങനെ രാജാവും ഹാമാനും എസ്ഥേർ ഒരു 
ക്കിയ വിരുന്നില്‍ പങ്കെടുക്കാന്‍ ചെന്നു. വീ 
ഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കുമ്പോള്‍ രാജാവ്‌ എ 
സ്ഥേരിനോടു പറഞ്ഞു, “നിന്‍െറ അപേക്ഷ 
എന്തായിരുന്നാലും അത്‌ ഞാന്‍ സാധിച്ചുതരും. 
നീ എന്തു ചോദിച്ചാലും, രാജ്യത്തിന്‍െറ പകു 
തിയായാല്‍പോലും, നിനക്കു കിട്ടും.” 

"അതിന്‌ എസ്ഥേർ പറഞ്ഞു, “എന്റെറ അപേ 
ക്ഷയും ആഗ്രഹവും ഇതാണ്‌. രാജാവിന്‌ 
എന്നില്‍ പ്രീതിയുണ്ടെങ്കില്‍, എന്‍െറ ആഗ്രഹം 
നിവ്വ ത്തിച്ചുതരുവാ൯ കൃപയുണ്ടെങ്കില്‍, ഞാന്‍ 
നാളെ ഒരുക്കുന്ന രണ്ടാമതൊരു വിരുന്നിന്‌ രാജാ 
വും ഹാമാനും വരുവാന്‍ ദയവുണ്ടാകണം. 
എന്‍െറ ആഗ്രഹം രാജാവിനെ അപ്പോള്‍ അറി 
യിക്കുവാ൯ അനുവാദം ഉണ്ടാകണം.” 














മൊര്‍ദ്ദെഖായിയോടു ഹാമാന്‍ കോപിക്കുന്നു 

9അന്ന്‌ ഹാമാന്‍ കൊട്ടാരം വിട്ടത്‌ സന്തോ 
ഷത്തോടെയും സംതൃപ്തിയോടെയുമായിരു 
ന്നു. എന്നാല്‍ രാജാവിന്‍െറ വാതില്‍ക്കല്‍ തന്നെ 
കണ്ടിട്ടും ഓച്ഛാനിച്ചു നില്‍ക്കുകയോ ഭയം 
കൊണ്ടു വിറയ്ക്കുകയോ ചെയ്യാതിരുന്ന മൊര്‍ 
ദ്ദെഖായിയെ കണ്ടപ്പോള്‍ അവനെതിരെ ഹാമാ 
നില്‍ കോപം ആളിക്കത്തി. 10എങ്കിലും അതു 
നിയന്ത്രിച്ചുകൊണ്ട അവന്‍ വീട്ടിലേക്കു പോ 
വുകയും തന്‍െറ സുഹൃത്തുക്കളെയും ഭാര്യ 
സേരെശിനെയും വിളിപ്പിക്കുകയും ചെയ്തു. 
1അവരോടു തന്‍െറ അളവറ്റ സമ്പത്തിനെയും 
അനവധി പുത്രന്മാരെയും ബാക്കി എല്ലാ 
നേതാക്കളുടെയും മീതെ രാജാവ്‌ തന്നെ നിയമി 
ചുതിനെയുംപറ്റി അവന്‍ പൊങ്ങച്ചം പറഞ്ഞു. 
പുറമെ “രാജാവിനുവേണ്ടി എസ്ഥേര്‍രാജ്ഞി 
ഒരുക്കിയ വിരുന്നിന്‌ എന്നെയല്ലാതെ വേറൊരു 
ത്തനെയും രാജ്ഞി ക്ഷണിച്ചിരുന്നില്ല. നാള 
ത്തെ വിരുന്നിനും രാജാവിനോടൊപ്പം എന്നെ 
ക്ഷണിച്ചിട്ടുണ്ട്‌. 13എങ്കിലും, യെഹൂദനായ 
മൊര്‍ദ്ദെഖായി രാജാവിന്‍െറ വാതില്‍ക്കല്‍ ഇരി 
ക്കുന്നതു കാണേണ്ടിവരുന്നിടത്തോളം അതൊ 
ന്നും എന്നെ സന്തോഷിപ്പിക്കുന്നില്ല” എന്നും 
അവന്‍ പറഞ്ഞു. 











എസ്ഥേർ 5:14-7:8 


14അനന്തരം ഹാമാന്‍െറ ഭാര്യ സേരെശിനും 
അവന്‍െറ സുഹൃത്തുക്കള്‍ക്കും ഒരു ആശയമു 
ണ്ടായി. അവര്‍ പറഞ്ഞു, “അവനെ തൂക്കുവാ൯ 
എഴുപത്തഞ്ചടി ഉയരത്തില്‍ ഒരു കഴുമരം തീര്‍ 
ക്കുവാന്‍ ചിലരോടു പറയുക. പ്രഭാതത്തില്‍ 
രാജാവിനോടപേക്ഷിച്ച്‌ മൊര്‍ദ്ദെഖായിയെ തൂ 
ക്കിലേറ്റുക. എന്നിട്ടു രാജാവിന്‍െറകൂടെ സ 
ന്തോഷമായി വിരുന്നിനു പോവുക.” 

ഈ ആലോചന നന്നെന്ന്‌ ഹാമാനു തോന്നു 
കയും അവന്‍ കഴുമരം നാട്ടിക്കുകയും ചെയ്തു. 





മൊര്‍ദ്ദെഖായി ആദരിക്കപ്പെടുന്നു 

റ അന്നു രാത്രി രാജാവിന്‌ ഒട്ടും 

ഉറങ്ങാന്‍ കഴിഞ്ഞില്ല. അതുകൊണ്ട്‌ ദിനവ്വ 
ത്താന്തങ്ങളടെ പുസ്തകം കൊണ്ടുവന്ന്‌ വായി 
ചുുകേള്‍പ്പിക്കാ൯ പരിചാരകരോടു കല്ലിച്ചു. 
അവര്‍ അങ്ങനെ തന്നെ ചെയ്തു. 2അഹശ്വേ 
രോശൂരാജാവിനെതിരെ രാജാവിന്‍െറ ഷണ്ഡ 
ന്മാരും ഉമ്മറം സൂക്ഷിപ്പുകാരുമായ ബിഗ്ദ്ധാ 
നും തേരെശും ചേര്‍ന്നുനടത്തിയ ഉപജാപത്തെ 
പ്പറ്റി മൊര്‍ദ്ദെഖായി മുന്‍കൂട്ടി അറിവുകൊ 


ടുത്തഭാഗം വായിച്ചുകേട്ടപ്പോള്‍ രാജാവു 
ചോദിച്ചു: 
3“ഈ മഹാസേവനത്തിനും ധീരതയ്ക്കും എ 





ന്തുബഹുമതിയും പ്രശംസയുമാണ്‌ നാം മൊര്‍ 
ദ്ദെഖായിക്കു കൊടുത്തിരുന്നത്‌?” 
ചെറുപ്പക്കാരായ പരിചാരകര്‍ പറഞ്ഞു, “ 
വനുവേണ്ടി യാതൊന്നും നാം ര 
്രാനുണ്ടാക്കിച്ച കഴുമരത്തില്‍ മൊര്‍ദ്ദെഖാ 
യിയെ തൂക്കിക്കളയണമെന്ന്‌ രാജാവിനോടു പ 
റയാ൯വേണ്ടി ഹാമാന്‍ ആ നേരത്ത്‌ അരമന 





യുടെ പുറത്തെ മുറ്റത്തേക്കുവന്നു. അപ്പോള്‍ 
രാജാവ്‌ വിളിച്ചു ചോദിച്ചു, “ആരാണവിടെ, 
അരമനമുറ്റത്ത്‌ ?” $*മുറ്റത്തു നില്‍ക്കുന്നത്‌ 
ഹാമാന്‍ ആണ്‌” എന്നു പരിചാരകര്‍ രാജാ 


വിനെ ഉണര്‍ത്തിച്ചു. 

അപ്പോള്‍ “അവന്‍ അകത്തേക്കുവരട്ടെ”എന്നു 
രാജാവു കല്ലിച്ചു. അകത്തേക്കുവന്ന ഹാമാ 
നോടു രാജാവു ചോദിച്ചു, “രാജാവ്‌ ആദരിക്കു 
ണമെന്ന്‌ ആഗ്രഹിക്കുന്ന ഒരുവനുവേണ്ടി എന്താ 
ണു ചെയ്യേണ്ടത്‌?” 

“രാജാവിന്‌ ആദരവുകൊടുക്കാന്‍ തോന്നാന്‍ 
എന്നേക്കാള്‍ യോഗ്യനായി വേറെ ആരുണ്ട്‌?” 
എന്നു ഹാമാന്‍ ഉള്ളുകൊണ്ടു വിചാരിച്ചു. 

എന്നിട്ട ഇങ്ങനെ മറുപടിപറഞ്ഞു, “രാജാവ്‌ 
ആദരിക്കണമെന്ന്‌ ആഗ്രഹിക്കുന്നവനുവേണ്ടി 
ഇങ്ങനെചെയ്താലും: രാജാവു ധരിച്ചിട്ടുള്ള 
രാജവസ്ത്രവും രാജാവു കയറിയിട്ടുള്ള ഒരു 
കുതിരയും ഭൂത്യന്മാര്‍ കൊണ്ടുവരട്ടെ.8ഭത്യന്മാര്‍ 
രാജാവിന്‍െറ വിശിഷ്ട അടയാളം കുതിരയുടെ 
തലയില്‍ ചാര്‍ത്തട്ടെ. 9രാജവസ്ത്രവും കൂതിര 
യും രാജാവിന്‍െറ ഉദ്യോഗസ്ഥപ്രഭുക്കളില്‍ ഒരു 
വനെ ചുമതല ഏല്ലിച്ചാലും. രാജാവ്‌ ആദരി 
ക്കാന്‍ ആഗ്രഹിക്കുന്നവനെ ആ ഉദ്യോഗസ്ഥന്‍ 
രാജവസ്ത്രം അണിയിച്ചു കൂതിരപ്പുറത്തിരു 
ത്തി, “രാജാവി ആദരിക്കണമെന്ന്‌ ആഗ്രഹിക്കുന്ന 
വനു വേണ്ടി എന്താണുചെയ്യുകയെന്നു കാണു 
ക!” എന്ന്‌ അവനുമുമ്പില്‍ വിളിച്ചു പറഞ്ഞു 
കൊണ്ട്‌ നഗരത്തിലെ എല്ലാ തുറന്ന സ്ഥലങ്ങ 
ളിലും ഘോഷയാത്രയായി നടത്തട്ടെ.” 

104അപ്പോള്‍ രാജാവ്‌ ഹാമാനോടു കല്ലിച്ചു, 
“ഉടന്‍ചെല്ലുക! നീ പറഞ്ഞതുപോലെ തന്നെ 
യുള്ളവസ്ത്രവും കുതിരയും കൊണ്ടുവന്ന്‌ രാ 
ജാവിന്‍െറ വാതില്‍ക്കല്‍ ഇരിക്കുന്ന യെഹൂദനാ 














512 


യ മൊര്‍ദ്ദെഖായിക്കുവേണ്ടി അതെല്ലാം ചെയ്യു 
ക. നീ പറഞ്ഞതിലൊന്നില്‍പോലും വീഴ്ചവ 
ന്നുപോകരുത്‌.” 

1അതനുസരിച്ചു ഹാമാന്‍ വസ്ത്രവും കുതിര 
യും എടുത്തു. മൊര്‍ദ്ദെഖായിയെ വസ്ത്രമണി 
യിച്ച്‌ കുതിരപ്പുറത്തിരുത്തി, “രാജാവ്‌ ആദരിക്ക 
ണമെന്നാഗ്രഹിക്കുന്നവനു വേണ്ടി എന്താണു 
ചെയ്യുകയെന്ന്‌ കാണുക!” എന്ന്‌ അവനു മു 
മ്പില്‍ വിളിച്ചുപറഞ്ഞുകൊണ്ട ഹാമാന്‍ നഗര 
വീഥികളിലൂടെ കുതിരയെ നയിച്ചു. 

2അതിനുശേഷം മൊര്‍ദ്ദെഖായി രാജാവി 
ന്‍െറ വാതില്‍ക്കലേക്കു തിരിച്ചുപോയി. 
ഹാമാന്‍ ധൃതിയില്‍ അവന്‍െറ വീട്ടിലേക്കും 
പോയി. അവിടെ അവന്‍ കരഞ്ഞും മാനക്കേ 
ടുകൊണ്ട തല മറച്ചും ഇരുന്നു. 13പിന്നെ നടന്ന 
തുമുഴുവ൯ന്‍ അവന്‍ ഭാര്യ സേരെശിനോടും 
TOTES HOME അപ്പോള്‍ അവര്‍ 
അവനോടു പറഞ്ഞു, “മൊര്‍ദ്ദെഖായി ഒരു യെ 
ഹൂദനാണെങ്കില്‍ നീ തോല്ലിക്കപ്പെടും. നിന്‍െറ 
വീഴ്ച ആരംഭിച്ചു കഴിഞ്ഞു. നീ നശിച്ചു 
കഴിയുംവരെ നിശ്ചയമായി അതു തുടരും!” 

14അവര്‍ ഹാമാനോടു സംസാരിച്ചു കൊണ്ടി 
രിക്കുമ്പോള്‍ രാജാവിന്‍െറ ഷണ്ഡന്മാര്‍ അടു 
ത്തേക്കു ചെന്നു. ഹാമാനെ എസ്ഥേർ ഒരുക്കിയ 
വിരുന്നിനു കൂട്ടിക്കൊണ്ടു പോകുവാന്‍ അവ 
ര്‍ക്കൂ ധൂൃതിയായിരുന്നു. 





ഹാമാനെ തുക്കിക്കൊല്ലുന്നു 
അങ്ങനെ രാജാവും ഹാമാനും എസ്ഥേർ 
രാജ്ഞിയുടെ കൂടെ വിരുന്നില്‍ പങ്കുകൊ 
ണ്ടു. അപ്പോള്‍ രാജാവ്‌ എസ്ഥേരിനോടു പറ 
ഞ്ഞു: “ഇതു വീഞ്ഞുകുടിക്കുന്ന രണ്ടാമത്തെ 
ദിവസമാണ്‌. എസ്ഥേര്‍രാജ്ഞീ, നിന്‍െറ 
അപേക്ഷ എന്തായിരുന്നാലും അതു ഞാന്‍ 
നിനക്കു സാധിച്ചു തരും. രാജ്യത്തിന്‍െറ പകൂതി 
ആയാല്‍പോലും.” 
അപ്പോള്‍ എസ്ഥേര്‍ ഇങ്ങനെ ഉണര്‍ത്തിച്ചു, 
“അല്ലയോ രാജാവേ, അങ്ങ്‌ എന്നില്‍ പ്രീതനാ 
ണെങ്കില്‍, ഇതു രാജാവിനു നല്ലതാണെന്നു 
ബോധ്യപ്പെടുകയാണെങ്കില്‍ “എന്‍െറ ജീവിതം 
എനിക്കു തരേണമേ.” എന്‍െറ ജനങ്ങളുടെ ജീവി 
തവും എനിക്കു തരേണമേ. ഇതാണെന്റെ അ 
പേക്ഷ. 4എന്നെയും എന്‍െറ ആളുകളെയും ന 
ശിപ്പിച്ചും കൊന്നും ഉന്മൂലനം ചെയ്യാന്‍വേണ്ടി 
ഞങ്ങളെ വിറ്റുകളഞ്ഞിരിക്കുന്നു. ദാസ്യവൃത്തി 
യിലേക്കാണ്‌ ഞങ്ങളെ വിറ്റിരുന്നതെങ്കില്‍ 
ഞാന്‍ മരനംപാലിച്ചേനെ. കാരണം അത്തരം 





പ്രശ്നങ്ങളൊന്നും രാജാവിനെ അലോരസ 
പ്പെടുത്തുകയില്ല.” 
അപ്പോള്‍ അഹശ്ചേരോശുരാജാവ്‌ എസ്ഥേര്‍ 


രാജ്ഞിയോടു പറഞ്ഞു, “ഇങ്ങനെ ഒന്നു 
ചെയ്യാന്‍ ആലോചിച്ചവന്‍ ആര്‍? എവിടെയാ 
ണവന്‍?” 

എസ്ഥേർ പറഞ്ഞു, “ഞങ്ങളുടെ ശത്രുവായ 
വന്‍ ദുഷ്ടനായ ഈ ഹാമാനാണ്‌.” രാജാവി 
നന്‍െറയും രാജ്ഞിയുടെയും മുന്നില്‍ ഹാമാന്‍ 
ഞെട്ടിവിറച്ചു. രാജാവ്‌ കോപത്തോടെ എഴു 
ന്നേറ്റു വീഞ്ഞുവിരുന്നു വിട്ട്‌ അരമനയിലെ 
ഉദ്യാനത്തിലേക്കു പോയി. തനിക്കുള്ളത്‌ വധ 
ശിക്ഷയില്‍ കുറഞ്ഞ ഒന്നുമാവില്ലെന്ന്‌ ഉറപ്പു 
ണ്ടായിരുന്ന ഹാമാന്‍ തന്‍െറ ജീവനുവേണ്ടി 
എസ്ഥേര്‍രാജ്ഞിയോടു യാചിക്കാനായി 
അവിടെത്തന്നെ നിന്നു. 8ഉദ്യാനത്തില്‍നിന്നു 
വീഞ്ഞുവിരുന്നിന്‌ അന്ത:പുരത്തിലേക്കു തിരി 








513 


ച്ചുവന്ന രാജാവു കണ്ടത്‌ എസ്ഥേർ കിടക്കുക 
യായിരുന്ന കിടക്കയില്‍ ഹാമാന്‍ വീഴുന്നതാ 
യിരുന്നു. രാജാവ്‌ കോപത്തോടെ പറഞ്ഞു, 
“ഞാന്‍ അന്ത:പുരത്തില്‍ ഉള്ളപ്പോള്‍ രാജ്ഞി 
യെ ആക്രമിക്കാന്‍ നിനക്കു ധൈര്യമോ?” 

ഈ വാക്കുകള്‍ രാജാവു പറഞ്ഞയുടനെ സേ 
വകര്‍ ഹാമാന്‍െറ മുഖം മറച്ചുകളഞ്ഞു. 9അ 
പ്പോള്‍ രാജസേവകരായ ഷണ്ഡന്മാരില്‍ ഹര്‍ 
ബ്ലോനാ എന്നവന്‍ ഇങ്ങനെ ഉണര്‍ത്തിച്ചു, 
“രാജാവിന്‌ ആപല്‍സൂചന കൊടുത്ത മൊര്‍ 
ദ്ദെഖായിയെ തൂക്കാ൯വേണ്ടി ഹാമാന്‍ നാട്ടിച്ച 
എഴുപത്തഞ്ചടി ഉയരമുള്ള അതേ കഴുമരം ഹാ 
മാന്‍െറ വീടിനടുത്ത്‌ നില്ലുണ്ട്‌.” 

അപ്പോള്‍ രാജാവു കല്ലിച്ചു, “ഹാമാനെ അതി 
ല്‍ത്തന്നെ തൂക്കിക്കളയുക.” 

1മൊര്‍ദ്ദെഖായിക്കുവേണ്ടി ഹാമാനൊരുക്കി 
യ കഴുമരത്തില്‍ത്തന്നെ അവര്‍ ഹാമാനെ തൂക്കി 
ക്കൊന്നു. അതോടെ രാജാവിന്‍െറ കോപവും 
ശമിച്ചു. 


യെഹൂദരെ സഹായിക്കണമെന്ന്‌ രാജകല്പന 
അന്നേദിവസം തന്നെ അഹശ്വേരോശുരാ 
ജാവ്‌ യെഹുദരുടെ ശത്രുവായിരുന്ന ഹാമാ 
ന്‍െറവീട എസ്ഥേര്‍രാജ്ഞിക്കു കൊടുത്തു. മൊ 
ര്‍ദ്ദെഖായി തന്‍െറ ആരാണെന്നും അവന്‍ അവ 
ള്‍ക്കുവേണ്ടി ചെയ്തതു എന്താണെന്നും 
എസ്ഥേര്‍രാജാവിനോടു പറഞ്ഞപ്പോള്‍ അവ 
ന്‌ രാജസന്നിധിയിലേക്കു പ്രവേശനം കിട്ടി. 
മാജാവ്ഹാമാനില്‍നിന്നു തിരിച്ചെടുത്തിരുന്ന 
മുദ്രമോതിരം ഉരി മൊര്‍ദ്ദെഖായിക്കു കൊടു 
ത്തു. അപ്പോള്‍ ഹാമാന്‍െറ വീടിന്‍െറ ചുമതല 
എസ്ഥേർ മൊര്‍ദ്ദെഖായിയെ ഏല്ലിച്ചു. 
എന്നിട്ട ആഗാഗുകാരനായ ഹാമാന്‍ യെഹൂ 
ദര്‍ക്കെതിരെ പുറപ്പെടുവിച്ച ദുഷ്ടകല്പന റദ്ദു 
ചെയ്യണമെന്ന്‌ രാജാവിന്‍െറ കാല്‍ക്കല്‍ വീണു 
കരഞ്ഞുകൊണ്ട്‌ എസ്ഥേർ കെഞ്ചി. 
അപ്പ്പോള്‍ രാജാവ്‌ അവന്‍െറ സ്വര്‍ണ്ണച്ചെ 
കോല്‍ അവള്‍ക്കുനേരെ നീട്ടി. അവള്‍ എഴുന്നേ 
റ്റു രജാവിന്‍െറ മുമ്പില്‍നിന്നു. പിന്നെ അവള്‍ 
ഇങ്ങനെ അപേക്ഷിച്ചു, “ഇതു രാജാവിനെ 
സന്തുഷ്ടനാക്കുന്നെങ്കില്‍, രാജാവിന്‌ ഇതൊരു 
നല്ല ആശയമാണെന്നു തോന്നുന്നുവെങ്കില്‍, അ 
ങ്ങയ്ക്ക്‌ എന്നോടു കാരുണ്യമുണ്ടെങ്കില്‍, അങ്ങ്‌ 
എനിക്കൊരു ആനുകൂല്യം തരാനാഗ്രഹിക്കുന്നു 
വെങ്കില്‍, ആഗാഗുകാരനായ ഹാമാന്‍ രാജാവി 
ന്‍െറ സംസ്ഥാനങ്ങളിലെല്ലായിടത്തുമുള്ള യെ 
ഹൂദരെ മുഴുവന്‍ ഉന്മൂലനം ചെയ്യണമെന്ന്‌ കാ 
ണിച്ചെഴുതിയ കല്പന റദ്ദുചെയുന്നതിനായി 
ഒരു മറുകല്പന അയക്കേണമേ. എന്‍െറ ജനങ്ങ 
ള്‍ക്ക്‌ ദുരന്തവും നാശവും സംഭവിക്കുമ്പോള്‍ 
എങ്ങനെ ഞാന്‍ അതുകണ്ടു സഹിക്കും?” 
അപ്പോള്‍ എസ്ഥേര്‍രാജ്ഞിയോടും യെഹൂദ 
നായ മൊര്‍ദ്ദെഖായിയോടുമായി അഹശ്വേരോ 
ശൂരാജാവ്‌ ഇങ്ങനെ പറഞ്ഞു, “ഹാമാന്‍െറ വീട്‌ 
ഞാന്‍ എസ്ഥേരിനു കൊടുത്തുകഴിഞ്ഞു. യെ 
ഹൂദരെകൊല്ലാന്‍ ശ്രമിച്ചതിന്‌ ഭൃത്യന്മാര്‍ അവ 
നെ കഴുവിലേറ്റുകയും ചെയ്തു. 8ഇനി യെഹൂ 
ദര്‍ക്ക്‌ നല്ലതിനെന്നു നിങ്ങള്‍ക്കുതോന്നുന്നത്‌ 
രാജനാമത്തില്‍ എഴുതി രാജമോതിരംകൊണ്ടു 
മുദ്രവെച്ച്‌ നിങ്ങളും അയയ്ക്കുക. രാജനാമ 
ത്തില്‍ എഴുതി രാജമുദ്രവെച്ച ഒരു കല്പന റദ്ദാ 
വുകയില്ല.” 
അങ്ങനെ മൂന്നാം മാസമായ സീവാ൯ മാസം 
ഇരുപത്തിമൂന്നാം തീയതി കൊട്ടാരം എഴുത്തു 











എസ്ഥേർ 7:9-9:2 


കാരെ തിടുക്കത്തില്‍ വിളിപ്പിച്ചു മൊര്‍ദ്ദെഖാ 
യി പറഞ്ഞുകൊടുത്ത കല്പന രാജ്യത്തെ എല്ലാ 
പ്രവിശ്യകളിലുമുള്ള എല്ലാ ജനങ്ങളുടെയും 
ഭാഷകളിലും ലിപികളിലും യെഹൂദര്‍ക്കുള്ളത്‌ 
അവരുടെ ഭാഷയിലും ലിപിയിലും എഴുതിച്ച്‌ 
ഇന്ത്യമുതല്‍ എത്യോപ്യവരെയുള്ള 127 സം 
സ്ഥാനങ്ങളിലെയും യെഹൂദര്‍ക്കും രാജപ്രതിനി 
ധികള്‍ക്കും ദേശാധിപതികള്‍ക്കും ഉദ്യോഗസ്ഥ 
ര്‍ക്കും അയച്ചുകൊടുത്തു. മൊര്‍ദ്ദെഖായി അഹ 
ശ്വേരോശുരാജാവിന്‍െറ നാമത്തിലെഴുതി രാ 
ജാവിന്‍െറ മുദ്രചാര്‍ത്തിയ ആ കല്പനകള്‍ വേ 
ഗംകൂടിയ കൊട്ടാരംകുതിരകളുടെ പുറത്ത്‌ ദൂത 
ന്മാര്‍വശം കൊടുത്തയച്ചു. 

1രാജാവിനന്‍െറെ അനുവാദത്തോടെ മൊര്‍ദ്ദെ 
ഖായി എഴുതിയ കല്പന ഇതായിരുന്നു: 

















എല്ലാ പട്ടണങ്ങളിലുമുള്ള യെഹൂദരെ 
ആത്മരക്ഷയ്ക്കായി ഒത്തുകൂടുവാനും 
തങ്ങളെയും തങ്ങളുടെ കുഞ്ഞുങ്ങളെയും 
ഭാര്യമാരെയും ആക്രമിച്ചേക്കാവുന്ന ഏതു 
ജനങ്ങളുടെയും സൈനികരെ നശിപ്പി 
ക്കാനും കൊല്ലാനും ഉന്മൂലനം ചെയ്യാനും 
അവരുടെ വസ്തുവകകള്‍ എടുക്കുവാ 
നും, നശിപ്പിക്കുവാനും അവര്‍ക്ക്‌ അവ 
കാശം നല്‍കുന്നു. 


12അഹശ്വേരോശിനന്‍െറ രാജ്യം മുഴുവന്‍ അങ്ങ 
നെചെയ്യാനുള്ള ദിവസമായി പന്ത്രണ്ടാം മാ 
സമായ ആദാര്‍മാസം പതിമൂന്നാം തീയതിയും 
നിശ്ചയിച്ചു. 13അന്നേദിവസം ശത്രുക്കളോടു പ 
കരംവീട്ടാന്‍ യെഹൂദര്‍ തയ്യാറായിരിക്കേണ്ടതി 
ലേക്കു കല്പനയുടെ പകര്‍ച്ച നിയമമായി എല്ലാ 
സംസ്ഥനങ്ങളിലുമുള്ള എല്ലാ ജനങ്ങളുടെയും 
ഇടയില്‍ വിളംബരം ചെയ്യാനും ഏര്‍പ്പാടാക്കി. 
14രാജാവ്‌ ആജഞാപിച്ചതനുസരിച്ച്‌ ദൂതന്മാര്‍ 
വേഗംകൂടിയ കുതിരകളുടെ പുറത്ത്‌ പെട്ടന്നു 
യാത്രതിരിച്ചു. ആ നിയമം ശൂശ൯ രാജധാനി 
യിലും വിളംബരം ചെയ്തു. 

നീലയും വെള്ളയും നിറത്തിലുള്ള രാജകീ 
യവസ്ത്രങ്ങളും ഒരു വലിയ പൊന്‍കിരീടവും 
ഉനതനിറത്തിലുള്ള മനോഹരമായ ഒരു മേലങ്കി 
യും ധരിച്ചിരുന്ന മൊര്‍ദ്ദെഖായി രാജസന്നിധി 
യില്‍നിന്നു പിന്‍വാങ്ങി. ശൂശ൯നഗരം ആ 
ഹ്ളാദത്താല്‍ തിമിര്‍ത്തു. 1യെഹൂദര്‍ക്കാകട്ടെ 
ഹര്‍ഷോന്മാദവും ഉല്ലാസവും സന്തോഷവും 
ഉണ്ടായി. 

17രാജകല്പനയും നിയമവും എത്തിയ എല്ലാ 
സംസ്ഥാനങ്ങളിലും എല്ലാ പട്ടണങ്ങളിലും യെ 
ഹൂദര്‍ക്ക്‌ ഉല്ലാസവും സന്തോഷവും വിരുന്നും 
ഉണ്ടായി. യെഹൂദരെ അവര്‍ക്കു ഭയമായിരുന്ന 
തിനാല്‍ രാജ്യത്തുള്ള പലരും യെഹൂദരായിത്തീ 
രുന്നുണ്ടായിരുന്നു. 





വിജയം യെഹൂദര്‍ക്ക്‌ 

രാജാവിന്‍െറ കല്പനയുടെയും രാജ്യത്തെ 

നിയമത്തിന്‍െറയും ബലത്തില്‍ യെഹൂദരെ 
തോല്ലിക്കുവാ൯ വേണ്ടി അവരുടെശത്രുക്കള്‍ കാ 
ത്തിരുന്ന ദിവസമായിരുന്നു പന്ത്രണ്ടാംമാസ 
മായ ആദാര്‍മാസം13ാം തീയതി. എന്നാല്‍ ആ 
ദിവസം അടുത്തുവന്നപ്പോള്‍ സ്ഥിതി കീഴ്മേല്‍ 
മറിഞ്ഞു. തങ്ങളെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചവ 
രെ യെഹൂദര്‍ കീഴ്പ്പെടുത്തി. അഹശ്വേരോശു 
രാജാവിന്‍െറ സകല സംസ്ഥാനങ്ങളിലുമുള്ള 
സകല യെഹൂദരും തങ്ങളെ നശിപ്പിക്കാന്‍ 








നെഹെമ്യാവ്‌ 9:3-27 


കോപ്പു കൂട്ടിയിരുന്നവരോടു പ്രതികാരം 
ചെയ്യാന്‍ വേണ്ടി അവരവരുടെ പട്ടണങ്ങളില്‍ 
ഒത്തുകൂടി. ആരും അവര്‍ക്കെതിരെ നില്‍ക്കാന്‍ 
ശക്തരായിരുന്നില്ല. കാരണം എല്ലാവര്‍ക്കും 
അവരെ പേടിയായിരുന്നു. 3സകലസംസ്ഥാന 
ങ്ങളിലെയും രാജപ്രതിനിധികളും സകല 
ഉദ്യോഗസ്ഥരും ദേശാധിപതികളും രാജകല്പന 
കള്‍ നടപ്പാക്കാനു ള്ളവരും യെഹൂദരെ സഹാ 
യിച്ചതേ ഉള്ളൂ. കാരണം അവര്‍ക്ക്‌ മൊര്‍ദ്ദെ 
ഖായിയെ പേടിയായിരുന്നു. 4രാജാവിനന്‍െറെ 
ഉന്നതഉദ്യോഗസ്ഥനായതുകൊണ്ടാണ്‌ അവര്‍ 
മൊര്‍ദ്ദെഖായിയെ പേടിച്ചത്‌. പ്രവിശ്യയിലെ 
സകലരും അവന്‍െറ പേരും പ്രതാപവും മന 
സ്റ്റിലാക്കി. അങ്ങനെ മൊര്‍ദ്ദെഖായി കൂടുതല്‍ 
കൂടുതല്‍ ശക്തനായിത്തീര്‍ന്നു. 

അങ്ങനെ യെഹൂദര്‍ അവരുടെ ശത്രുക്കളെ 
മുഴുവന്‍ വാളുകൊണ്ടു വെട്ടിക്കൊന്നുകളഞ്ഞു. 
തങ്ങളെ വെറുത്തവരോട്‌ അവര്‍ പ്രതികാരം 
ചെയ്തു. ശൂശ൯രാജ ധാനിയില്‍ യെഹൂദര്‍ 
500 പുരുഷന്മാരെ കൊന്നു. 7പര്‍ശന്‍ദാഥാ, 
ദല്‍ഫോന്‍, അസ്പാഥാ, 8പേറാഥാ, അദല്യാ, 
അരീദാഥാ, പേര്‍മ്മസ്ഥാ, അരീസ്ധായി, അരീ 
ദായി, വയെസാഥാ എന്നിവരെയും കൊന്നു. 
10അവര്‍ പത്തുപേരും യെഹൂദരുടെ ശത്രുവായ 
ഹമ്മെദാഥയുടെ മകന്‍ ഹാമാന്‍െറ പൂത്രന്മാ 
രായിരുന്നു. എന്നാല്‍ അവരുടെ വസ്തുവകക 
ളൊന്നും യെഹൂദര്‍ കവര്‍ന്നെടുത്തില്ല. 

11അന്നേദിവസം തന്നെ ശൂശന്‍രാജധാനിയി 
ല്‍ കൊല്ലപ്പെട്ടവരുടെ എണ്ണം രാജാവിനെ അറി 
യിച്ചിരുന്നു. 12അപ്പോള്‍ രാജാവ്‌ എസ്ഥേര്‍രാ 
ജ്ഞിയോടു പറഞ്ഞു, “ശൂശ൯രാജധാനിയില്‍ 
ഹാമാനന്‍െറ പത്തു പൂത്രന്മാരടക്കം 500 പുരുഷ 
ന്മാരെ യെഹൂദര്‍ കൊന്നുമുടിച്ചിരിക്കുന്നു. 
രാജാവിന്‍െറ മറ്റുസംസ്ഥാനങ്ങളില്‍ അവര്‍ 














514 


പൂരീം ഉത്സവം 

18എന്നാല്‍ ശൂശനിലെ യെഹൂദര്‍ സ്വയരക്ഷ 
യ്ക്കുവേണ്ടി ആദാര്‍മാസം പതിമൂന്നും പതിനാ 
ലും തീയതികളില്‍ ഒന്നിച്ചു കൂടിയിരുന്നതിനാ 
ല്‍ പതിനഞ്ചാം തീയതി വിശ്രമിക്കുകയും അതി 
നെ വിരുന്നിനും ഉത്സവത്തിനുമുള്ള ദിവസമാ 
ക്കുകയും ചെയ്തു. 19അതുകൊണ്ട്‌ നാട്ടുമ്പുറ 
ങ്ങളിലും നാട്ടിന്‍പുറങ്ങളിലെ പട്ടണങ്ങളിലും 
പാര്‍ക്കുന്ന യെഹൂദര്‍ പതിനാലാം തീയതിയാ 
ണ്‌ ഉത്സവവും വിരുന്നുമുള്ള ദിവസമായി 
ആഘോഷിക്കുന്നത്‌. അന്നവര്‍ എല്ലാവരും 
സമ്മാനങ്ങള്‍ അന്യോന്യം കൊടുത്തയയ്ക്കുക 
യും ചെയ്യുന്നു. 

20ഈ നടന്നതെല്ലാം മൊര്‍ദ്ദെഖായി എഴുതി 
വെച്ചു. അഹശ്വേരോശുൂരാജാവിന്‍െറ അടു 
ത്തും അകലെയുമുള്ള എല്ലാ സംസ്ഥാനങ്ങളി 
ലെയും എല്ലാ യെഹുദര്‍ക്കും അവന്‍ സംഭവങ്ങ 
ളെപ്പറ്റി എഴുതി അറിയിച്ചു. 2ആണ്ടുതോറും 
ആദാര്‍മാസം പതിനാലും പതിനഞ്ചും തീയതി 
കള്‍ വിശ്രമത്തിന്‍െറെയും ആഘോഷത്തിന്‍റെ 
യും ദിനങ്ങളാക്കുന്നതിനായിരുന്നു അവന്‍ നിര്‍ 
ദേശങ്ങള്‍ എഴുതി അയച്ചത്‌. 22യെഹൂദര്‍ ശത്രു 
ക്കളില്‍നിന്ന്‌ സ്വസ്ഥതനേടിയ ദിവസങ്ങളായ 
തുകൊണ്ടാണ്‌ അവയെ വിശ്രമദിനങ്ങളായി 
നീക്കിവെച്ചത്‌. അവരുടെ വിലാപം ഉത്സവവും 
ദുഃഖം സന്തോഷവുമായി മാറിയതും ആ മാസ 
ത്തിലെ ആ ദിവസങ്ങളിലായതുകൊണ്ട അവ 
യെ വിരുന്നിനും ആഘോഷത്തിനും അന്യോ 
ന്യം സമ്മാനങ്ങള്‍ കൈമാറുന്നതിനും ദരിദ്രര്‍ക്ക്‌ 
ദാനധര്‍മ്മങ്ങള്‍ കൊടുക്കുന്നതിനുമുളള ദിവസ 
ങ്ങളായും നീക്കിവെച്ചു. 

23അതിനാല്‍ ആചരിച്ചുതുടങ്ങിയ വിശ്രമദി 
വസം മൊര്‍ദ്ദെഖായി എഴുത്തിലൂടെ ആവശ്യ 
പ്പെടുതുപോലെ തുടര്‍ന്നും ആചരിക്കുമെന്ന്‌ യെ 





എന്തു ചെയ്തുവോ ആവോ? നിന്‍െറ അപേ 
ക്ഷ എന്തുതന്നെയായാലും അതു സാധിച്ചുതരു 
ന്നുണ്ട്‌. നിനക്കു വേണ്ടത്‌ വേറെ എന്തുതന്നെ 
യായാലും അതും സാധിച്ചു തരുന്നുണ്ട്‌.” 

13അതിന്‌ എസ്ഥേർ പറഞ്ഞു, “ഇതു രാജാവി 
നെ സന്തുഫ്ടനാക്കുന്നുവെങ്കില്‍ ഇന്നു ചെയ്ത 
തുതന്നെ നാളെയും ചെയ്യാനും ഹാമാന്‍െറ 
പത്തു പുത്രന്മാരെയും കഴുമരത്തില്‍ തൂക്കാനും 
ശൂശനിലുള്ള യെഹൂദരെ അനുവദിക്കുമാറാക 
ണം.” 

14എസ്ഥേര്‍ അപേക്ഷിച്ചതുപോലെ നടക്ക 
ട്ടെ എന്നു രാജാവ്‌ ആജ്ഞാപിക്കുകയും അതു 
നിയമമായി ശൂശനില്‍ വിളംബരപ്പെടുത്തുക 
യുംചെയ്തു. അങ്ങനെ ഹാമാര്‍ന്‍റ പത്തു 
പുത്രന്മാരെയും അവര്‍ കഴുവിലേറ്റി. 1ശൂശനി 
ലുണ്ടായിരുന്ന യെഹൂദര്‍ ആദാര്‍മാസം പതിനാ 
ലാംതീയതി വീണ്ടും ഒത്തുകൂടി അവിടത്തെ 
300 പുരുഷന്മാരെ കൊന്നു. എങ്കിലും അവര്‍ക്കു 
ണ്ടായിരുന്ന വസ്തുവകകളൊന്നും കവര്‍ന്നെടു 
ത്തില്ല. രാജാവിന്‍െറ സംസ്ഥാനങ്ങളില്‍ 
ജീവിച്ചിരുന്ന ബാക്കിയുള്ള യെഹൂദര്‍ ആത്മര 
ക്ഷയ്ക്കും ശത്രുക്കളില്‍നിന്നുള്ള സ്ൈരത്തി 
നുംവേണ്ടി സംഘം ചേരുകയും 75,000 വിരോധി 
കളെ കൊല്ലുകയും ചെയ്തിരുന്നു. എങ്കിലും 
വസ്തുവകകളൊന്നും അവര്‍ കവര്‍ന്നിരുന്നിച്ല. 
17സംസ്ഥാനങ്ങളില്‍ ഇതുസംഭവിച്ചതും ആദാര്‍ 
മാസം പതിമൂന്നാം തീയതി ആയിരുന്നു. പതി 
നാലാംതീയതി അവര്‍ വിശ്രമിച്ചു. അതിനെ 
അവര്‍ വിരുന്നിനും ഉത്സവത്തിനുമുള്ള ഒരു ദിവ 
സമാക്കുകയും ചെയ്തു. 




















ഹൂദര്‍ സമ്മതിച്ചു. 

24ആഗാഗുകാരനായ ഹമ്മെദാഥയുടെ മക 
നും സകല യെഹൂദരുടെയും ശത്രുവുമായ ഹാ 
മാ൯ രാജ്യത്തുള്ള സകല യെഹൂദരെയും മൂടി 
ച്ചുകളയുന്നതിലേക്കായി ഒരു കുടിലതന്ത്രം മെ 
നയുകയും അവരെ ഉപദ്രവിക്കാനും മുടിക്കാ 
നും പറ്റിയദിവസം കണ്ടുപിടിക്കാന്‍ വേണ്ടി 
നറുക്കിടുകയും ചെയ്തിരുന്നു. അക്കാലത്ത്‌ ഈ 
നറുക്കിനെ “പൂര” എന്നായിരുന്നു വിളിച്ചിരുന്ന 
ത്‌. ആ അവധിദിവസത്തെ “പൂരീം” എന്നും 
വിളിക്കുന്നു. ഹാമാന്‍ അക്കാര്യങ്ങള്‍ ചെയ്തു 
എങ്കിലും എസ്ഥേര്‍ രാജാവിനോടു സംസാരി 
ക്കന്‍പോയി. അതിനാലവന്‍ പൂതിയ കല്പന 
കളിറക്കി. ഈ കല്പനകള്‍ ഹാമാനന്‍െറ പദ്ധതിക 
ളെ നശിപ്പിച്ചുവെന്നുമാത്രമല്ല, ഹാമാനും അവ 
ന്‍െറ കുടുംബത്തിനും ആ ദുരിതങ്ങള്‍ സംഭവി 
ക്കാനും അതിടയാക്കി! അങ്ങനെ ഹാമാനും പു 
ത്രന്മാരും കഴുമരത്തിലേറ്റപ്പെട്ടു. 

26അക്കാലത്ത്‌ നറുക്കുകളെ “പുരീം” എന്നാ 
ണുവിളിച്ചിരുന്നത്‌. അതിനാല്‍ ആ അവധി 
ദിവസം “പൂരീം” എന്നു വിളിക്കപ്പെട്ടു. ഈ 
അവധിദിവസം ആഘോഷിക്കാന്‍ മൊര്‍ദ്ദെഖാ 
യി ഒരു കത്തിലൂടെ യെഹൂദരോടാവശ്യപ്പെടു. 
അങ്ങനെ എല്ലാവര്‍ഷവും ഈ രണ്ടു ദിവസ 
ങ്ങളാഘോഷിക്കുന്നത്‌ യെഹൂദര്‍ക്കിടയില്‍ 
ആചാരമായി. 7വിശ്രമദിവസം ആചരിക്കു 
ന്നതിനുള്ള മാര്‍ഗ്ഗരേഖകള്‍ അവര്‍ക്കും അവ 
രുടെ പി൯ഗാമികള്‍ക്കും അവരോടു ചേര്‍ന്നവ 
ര്‍ക്കുംവേണ്ടി യെഹൂദര്‍ സത്യംചെയ്തു സ്വീക 
രിച്ചു. ഈ രണ്ടുദിവസങ്ങളും നിയമം അനു 




















515 


ശാസിക്കുന്നതുപോലെ ആണ്ടുതോറും തീരുമാ 
നിച്ച സമയത്ത്‌ തന്നെ ആചരിക്കുന്നതില്‍ 
ആരും വീഴ്ച വരുത്താവുന്നതല്പ. 22ഈ ദിവസ 
ങ്ങള്‍ എല്ലാ തലമുറകളിലും എല്ലാ കുലങ്ങളി 
ലും എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ പട്ടണ 
ങ്ങളിലും സ്മരണ പുതുക്കിക്കൊണ്ട്‌ ആചരി 
ക്കപ്പെടുന്നു. ഈ പൂരീംദിവസങ്ങള്‍ യെഹൂദ 
രുടെ ഇടയില്‍നിന്ന്‌ ഒഴിഞ്ഞുപോവുകയില്ല. 
ആ യെഹുൂദരുടെ പിന്‍ഗാമികള്‍ ഈ വിശ്രമ 
ദിവസം എക്കാലവും സ്മരിക്കും. 

29അതിനാല്‍ പൂരീമിനെ സംബന്ധിച്ച്‌ 
അബീഹയീലിനന്‍െറെ പുത്രിയായ എസ്ഥേര്‍രാ 
ജ്ഞിയും യെഹുദനായ മൊര്‍ദ്ദെഖായിയും ഒരു 
ഒദ്യോഗിക കത്തെഴുതി. ഇതിന്‍െറ മൂല്യം തെ 
ളിയിക്കത്തക്കവിധത്തില്‍ പൂര്‍ണ്ണരാജകീയ 
അധികാരത്തോടെയാണ്‌ അവര്‍ രണ്ടാമത്തെ 
കത്ത്‌ എഴുതിയത്‌. 3ഇപ്പോള്‍ അഹശ്വേരോ 
ശൂരാജാവിന്‍െറ രാജ്യത്തെ 12 പ്രവിശ്യകളിലും 
ജീവിച്ചിരുന്ന എല്ലാ യെഹൂദര്‍ക്കും മൊര്‍ദ്ദെ 
ഖായി സമാധാനം ആശംസിച്ചുകൊണ്ടുള്ള 
കത്തുകളയച്ചു. സമാധാനം കൊണ്ടുവരുന്നതും 
മറ്റുള്ളവരെ അന്യോന്യം വിശ്വസ്തരാക്കി തീര്‍ 
ക്കുന്നതുമായ സന്ദേശങ്ങളായിരുന്നു കത്തുക 
ളില്‍. 31പൂരീം ആഘോഷിക്കുന്നത്‌ ആരംഭിക്കാന്‍ 
ജനങ്ങളോടാവശ്യപ്പെടാനാണ്‌ മൊര്‍ദ്ദെഖായി 
ഈ കത്തുകളെഴുതിയത്‌. ഈ പൂതിയ അവധി 
ദിവസം എപ്പോളാഘോഷിക്കണമെന്നും അവന്‍ 
അവരോടുപറഞ്ഞു. യെഹൂദനായ മൊര്‍ദ്ദെഖാ 
യിയും എസ്ഥേര്‍രാജ്ഞിയും യെഹൂദര്‍ക്കു കല്പ 








എസ്ഥേർ 9:28-10:3 


നകളയച്ചിരുന്നു. അവര്‍ക്കും അവരുടെ പി൯ഗാ 
മികള്‍ക്കുമായി ഈ രണ്ട്‌ അവധിദിവസങ്ങള്‍ 
സ്ഥാപിചെടുക്കാനാണ്‌ അവരിങ്ങനെ ചെ 
യ്തത്‌. സംഭവിച്ച ദോഷങ്ങളെച്ചൊല്ലിയുള്ള 
ഉപവാസത്തെയും നിലവിളിയെയുംപറ്റി ഓര്‍ 
മ്മിക്കുന്നതു പോലെതന്നെ അവര്‍ ഇത്‌ ഓര്‍ 
മ്മിക്കും. 32 എസ്ഥേരിന്‍െറ കത്ത്‌ പൂരീമിന്‍െറ 
ചട്ടങ്ങള്‍ ഒദ്യോഗികമാക്കി. ഇക്കാര്യങ്ങളൊ 
ക്കെ ഒരു പുസ്തകത്തില്‍ എഴുതി വച്ചിട്ടുണ്ട്‌. 


മൊര്‍ദ്ദെഖായി ആദരിക്കപ്പെട്ടു 

പിന്നെ അഹശ്വേരോശുരാജാവ്‌ തന്‍െറ 
] രാജ്യത്തെ സമുദ്രതീരത്തെ സകല വിദൂ 
രനഗരങ്ങളിലും ഉള്ള എല്ലാപ്രജകള്‍ക്കും നികു 
തികള്‍ചുമത്തി. അവന്‍െറ ശക്തിയും കരുത്തു 
മുള്ള ഓരോപ്രവൃത്തിയും രാജാവ്‌ സ്ഥാനക്ക 
യറ്റം കൊടുത്ത മൊര്‍ദ്ദെഖായിയുടെ മഹത്താ 
യപ്രവൃത്തിയും മേദ്യയിലെയും പാര്‍സിയി 
ലെയും രാജാക്കന്മാരുടെ വൃത്താന്തപുസ്തക 
ത്തില്‍ എഴുതിയിട്ടുണ്ട്‌. രാജാവ്‌ മൊര്‍ദ്ദെഖായി 
യെ ഒരു ശ്രേഷ്ഠവ്യക്തിയാക്കി. 3യെഹൂദനായ 
മൊര്‍ദ്ദെഖായി അഹശ്വേരോശുരാജാവിനു 
രണ്ടാമനായിരുന്നു. അവന്‍ സ്വാധീനശക്തിയു 
ഒളവനും യെഹുദസഹോദരങ്ങളില്‍ ധാരാളം 
പേര്‍ക്കു പ്രിയപ്പെട്ടവനുമായിരുന്നു. അവന്‍ 
തന്‍െറ ജനങ്ങളുടെ ക്ഷേമം നോക്കുകയും 
തന്‍െറ എല്ലാ ജനങ്ങള്‍ക്കുംവേണ്ടി സമാധാന 
ത്തിന്‍റെ സന്ദേശം കൊണ്ടുവരികയും 
ചെയ്തു. 





516 


ഇയ്യോബ്‌ 


നല്ലവനായ ഇയ്യോബ്‌ 

ഈസ്‌ എന്നരാജ്യത്ത്‌ ഇയ്യോബ്‌ എന്നൊരാള്‍ 

ജീവിച്ചിരുന്നു. നല്ലവനും വിശ്വസ്തനുമാ 
യിരുന്നു ഇയ്യോബ്‌. അയാള്‍ ദൈവത്തെ ആരാ 
ധിച്ചു. തിന്മകളില്‍നിന്നും അയാള്‍ അകന്നു 
നിന്നു. 2ഇയ്യോബിന്‌ ഏഴുപുത്രന്മാരും മൂന്നു 
പൂത്രിമാരുമുണ്ടായിരുന്നു. ഇയ്യോബിന്‌ ഏഴാ 
യിരം ആടുകളും മൂവായിരം ഒട്ടകങ്ങളും ആയി 
രം കാളകളും അഞ്ഞൂറു പെണ്‍കഴുതകളും 
ഉണ്ടായിരുന്നു. അയാള്‍ക്ക്‌ അനേകം ഭൂത്യന്മാരു 
മുണ്ടായിരുന്നു. കിഴക്കന്‍ ദേശത്തെ ഏറ്റവും 
ധനികനായിരുന്നു ഇയ്യോബ്‌. 

ഇയ്യോബിന്‍റെ പുത്രന്മാര്‍ തങ്ങളുടെ വീടു 
കളില്‍ മുറവച്ച്‌ വിരുന്നുകള്‍ നടത്തുകയും അ 
തിലേക്ക്‌ തങ്ങളുടെ സഹോദരിമാരെ ക്ഷണി 
ക്കുകയും ചെയ്തിരുന്നു. തന്‍െറ കുട്ടികളുടെ 
ഇത്തരം വിരുന്നുകഴിഞ്ഞ്‌ ഇയ്യോബ്‌ അതിരാവി 
ലെ ഉണര്‍ന്നു. തന്‍െറ ഓരോ മക്കള്‍ക്കുംവേണ്ടി 
അയാള്‍ ഓരോ ഹോമയാഗങ്ങളര്‍പ്പിച്ചു. 
അയാള്‍ ഇങ്ങനെ മനസ്സില്‍കരുതി, “എന്‍െറ 
കൂട്ടികള്‍ തങ്ങളുടെ വിരുന്നിനിടയില്‍ മന:പൂര്‍ 
വവമല്ലാതെ ദൈവത്തോടു പാപം ചെയ്തിരി 
ക്കാം.” തന്‍െറ മക്കളുടെ പാപം ക്ഷമിക്കപ്പെടുന്ന 
തിനായി ഇയ്യോബ്‌ ഇങ്ങനെ ചെയ്യുന്നത്‌ പതി 
വാക്കിയിരുന്നു. 

അങ്ങനെയിരിക്കെ, ദൂതന്മാര്‍ യഹോവയെ 
കാണുന്ന ദിവസം വന്നു. സാത്താനും ആ ദൂത 
ന്മാരോടൊപ്പം വന്നു. യഹോവ സാത്താനോടു 
ചോദിച്ചു, “നീ എവിടെയായിരുന്നു?” 

സാത്താന്‍ യഹോവയോടു മറുപടി പറ 
ഞ്ഞു, “ഞാന്‍ ഭൂമിയില്‍ ചുറ്റിത്തിരിയുകയായി 
രുന്നു.” “അപ്പോള്‍ യഹോവ സാത്താനോടു പറ 
ഞ്ഞു, “എന്‍െറ ദാസനായ ഇയ്യോബിനെ നീ 
കണ്ടുവോ? അവനെപ്പോലെ ഭൂമിയില്‍ ആരു 
മില്ല. അവന്‍ യഥാര്‍ത്ഥത്തില്‍ നല്ലവനും വിശ്വ 
സ്തനുമാകുന്നു. അവന്‍ ദൈവത്തെ ആരാധി 
ക്കുന്നു. തിന്മകളില്‍നിന്ന്‌ അവന്‍ അകന്നു നില്‍ 
ക്കുകയും ചെയുന്നു.” 

സാത്താന്‍ മറുപടി പറഞ്ഞു, “ശരിതന്നെ! 
എന്നാല്‍ ഇയ്യോബിന്‌ ദൈവത്തെ ആരാധി 
ക്കാന്‍ മതിയായ കാരണമുണ്ട്‌! 1നീ എപ്പോഴും 
അവനെയും അവന്‍െറ കുടുംബത്തെയും കൂടാ 
തെ അവനുള്ളതിനെയെല്ലാം സംരക്ഷിക്കുകയും 
ചെയ്യുന്നു. അവനെ അവന്‍െറ പ്രവൃത്തികളി 
ലെല്ലാം വിജയിക്കാന്‍ നീ സഹായിക്കുന്നു. 
അതെ, നീ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. 
അവന്‍ വളരെ ധനികനാണ്‌. രാജ്യമെമ്പാടും 
അവന്‍െറ ആട്ടി൯പറ്റം വ്യാപിച്ചിട്ടുണ്ട്‌. 
1 എന്നാല്‍ അതെല്ലാം നീ നശിപ്പിക്കുകയാണെ 
ങ്കില്‍ അവന്‍ നിന്‍െറ മുഖത്തുനോക്കി നിന്നെ 
ശപിക്കുമെന്ന്‌ എനിക്ക്‌ ഉറപ്പാണ്‌.” 

2തഹോവ സാത്താനോടു പറഞ്ഞു, “ശരി, 
ഇയ്യോബിനുള്ള എന്തിന്‍െറയെങ്കിലുംമേല്‍ നീ 
എന്തുവേണമെങ്കിലും ചെയ്തുകൊള്ളൂ. പക്ഷേ 


V9 


അവന്‍െറ ശരീരം വേദനിപ്പിക്കരുത്‌. 




















അപ്പോള്‍ സാത്താന്‍ യഹോവയുടെ മുമ്പി 
ല്‍നിന്നും പോയി. 


ഇയ്യോബിന്‌ എല്ലാം നഷ്ടപ്പെടുന്നു 

13ഒരു ദിവസം ഇയ്യോബിന്‍െറ മക്കള്‍ അവ 
രുടെ മൂത്തസഹോദരനന്‍െറ വസതിയില്‍ തിന്നു 
കയും വീഞ്ഞു കുടിക്കുകയുമായിരുന്നു. 14അ 
പ്പോള്‍ ഒരു ദൂതന്‍ ഇയ്യോബിനന്‍െറെയടുത്തു വ 
ന്നുപറഞ്ഞു, “കാളകള്‍ നിലംഉഴുകയായിരുന്നു. 
കഴുതകള്‍ അടുത്തുതന്നെ പുല്ലു തിന്നുകയുമാ 
യിരുന്നു. 1“എന്നാല്‍ ശെബായക്കാര്‍ ഞങ്ങളെ 
ആക്രമിക്കുകയും അങ്ങയുടെ മൃഗങ്ങളെ പിടി 
ച്ചു കൊണ്ടുപോവുകയും ചെയ്തു! ഞാനൊ 
ഴികെ മറ്റെല്ലാ ദാസന്മാരെയും ശെബായക്കാര്‍ 
വധിച്ചു. അതിനാല്‍ അങ്ങയെ ഈ വാര്‍ത്ത 
അറിയിക്കാന്‍ ഞാന്‍ വന്നതാണ്‌!” 

1ആ ദൂതന്‍ പറഞ്ഞുകൊണ്ടിരിക്കവെ മറ്റൊ 
രുദൂത൯ ഇയ്യോബിന്‍െറയടുക്കല്‍ വന്നു. രണ്ടാമ 
ത്തെ ദൂുത൯പറഞ്ഞു, “ആകാശത്തുനിന്നും വന്ന 
മിന്നല്‍പ്പിണരുകള്‍ അങ്ങയുടെ ആടുകളെയും 
ദാസന്മാരെയും ദഹിപ്പിച്ചു. ഞാന്‍ മാത്രമാണ്‌ 
രക്ഷപ്പെട്ടത്‌. അതിനാല്‍ ഈ വാര്‍ത്ത അങ്ങയെ 
അറിയിക്കാന്‍ ഞാന്‍ വന്നതാണ്‌!” 

17ആ ദൂതന്‍ സംസാരിച്ചുകൊണ്ടിരിക്കവെ 
മറ്റൊരു ദൂത൯കൂടി വന്നു. മൂന്നാമത്തെ ദൂതന്‍ 
പറഞ്ഞു, “കല്‍ദായക്കാര്‍ മൂന്നു സംഘങ്ങളെ 
അയച്ച്‌ ഞങ്ങളെ ആക്രമിക്കുകയും നമ്മുടെ 
ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ടുപോവുകയും ചെ 
യ്തു! ദാസന്മാരെ അവര്‍ വധിച്ചു. ഞാന്‍ മാത്ര 
മാണ്‌ രക്ഷപ്പെട്ടത്‌, അതിനാല്‍ ഈ വാര്‍ത്ത 
അങ്ങയെ അറിയിക്കാന്‍ ഞാന്‍ വന്നതാണ്‌!” 

18മുന്നാമത്തെ ദൂതന്‍ കാര്യങ്ങള്‍ പറഞ്ഞു 
കൊണ്ടിരിക്കവെ മറ്റൊരു ദൂതന്‍ കൂടിയെത്തി. 
നാലാമത്തെ ദൂതന്‍ പറഞ്ഞു, “അങ്ങയുടെ 
പുത്രന്മാരും പൂത്രികളും മൂത്തസഹോദരനന്‍െറ 
വസതിയില്‍ തിന്നുകയും വീഞ്ഞു കുടിക്കുക 
യുമായിരുന്നു. 19അപ്പോളൊരു ശക്തമായ കാറ്റ്‌ 
മരുഭൂമിയില്‍നിന്നും പെട്ടെന്ന്‌ വീശുകയും വീട 
നിലംപതിപ്പിക്കുകയും ചെയ്തു. വീട്‌ അങ്ങയു 
ടെ മക്കളുടെ തലയില്‍ വീഴുകയും അവരെല്ലാം 
മരിക്കുകയും ചെയ്തു. ഞാന്‍ മാത്രമാണു രക്ഷ 
പെടുത്‌, അതിനാല്‍ ഈ വാര്‍ത്ത അങ്ങയെ 
അറിയിക്കാന്‍ ഞാന്‍ വന്നതാണ്‌!” 

20ഇതു കേട്ടയുടനെ ഇയ്യോബ്‌ തന്‍െറ മനോ 
വിഷമം അറിയിക്കാന്‍ വസ്ത്രങ്ങള്‍ വലിച്ചു 
കീറുകയും തല മുണ്ഡനം ചെയ്യുകയും ചെ 
യ്തു. അനന്തരം അവന്‍ തറയില്‍ നമസ്കരിച്ച്‌ 
ദൈവത്തെ ആരാധിച്ചു. അയാള്‍ പറഞ്ഞു: 

“ഈ ലോകത്തിലേക്കു വന്നപ്പോള്‍ ഞാന്‍ 

നഗ്നനായിരുന്നു, എനിക്കൊന്നുമില്ലായി 

രുന്നു. മരിച്ച്‌ ഈ ലോകം വിടുമ്പോഴും 

ഞാന്‍ നഗ്നനും ഒന്നുമില്ലാത്തവനുമായി 

രിക്കും. യഹോവ തരുന്നു, യഹോവ തിരി 

കെ എടുക്കുന്നു. യഹോവയുടെ നാമം 

വാഴ്ത്തപ്പെടട്ടെ!” 














517 


2കാര്യങ്ങള്‍ ഇങ്ങനെയൊക്കെയാണു സംഭ 
വിച്ചതെങ്കിലും ഇയ്യോബ്‌ ഒരു പാപവും ചെ 
യ്തില്പ. അയാള്‍ ദൈവത്തെ പഴിക്കുകയും ചെ 
യ്തില്ല. 





സാത്താന്‍ ഇയ്യോബിനെ വീണ്ടും 
ശല്യപ്പെടുത്തുന്നു 

മറ്റൊരു ദിവസം ദൂതന്മാര്‍ ദൈവത്തെ കാ 

ണാ൯ വന്നു. സാത്താനും ദൈവത്തെ കാ 
ണാനെത്തിയിരുന്നു. യഹോവ സാത്താനോടു 
ചോദിച്ചു, “നീ എവിടെയായിരുന്നു?” 

സാത്താന്‍ യഹോവയോടു മറുപടിപറ 
ഞ്ഞു, “ഞാന്‍ ഭൂമിയില്‍ അലഞ്ഞുനടക്കുകയാ 
യിരുന്നു.” 

അപ്പോള്‍ യഹോവ സാത്താനോടു പറ 
ഞ്ഞു, “എന്‍െറ ദാസനായ ഇയ്യോബിനെ നീ 
നിരീക്ഷിച്ചുവോ? ഭൂമിയില്‍ അവനെപ്പോലൊ 
രാളില്ല. അവന്‍ നല്ലവനും വിശ്വസ്തനുമാകു 
ന്നു. അവന്‍ ദൈവത്തെ ആരാധിക്കുകയും 
അവന്‍ പാപങ്ങളില്‍നിന്നകന്നു നില്‍ക്കുകയും 
ചെയ്യുന്നു. അവനുള്ളതെല്ലാം ഒരു കാരണവുമി 
ല്ലാതെ നശിപ്പിക്കാന്‍ നീ എന്നോട്‌ അനുവാദം 
ചോദിച്ചിട്ടും അവന്‍ വിശ്വാസിയായി തുട 
രുന്നു.” 

സാത്താന്‍ പ്രതിവചിച്ചു, “ത്വക്കിനുപകരം 
ത്വക്ക്‌!*സ്വന്തം ജീവനുവേണ്ടി ഒരുവന്‍ തനിക്കു 
ള്ളതെല്ലാം തൃജിക്കും. അവന്‍െറ ശരീരത്തെ 
ഉപദ്രവിക്കാന്‍ നീ നിന്‍െറ ശക്തി ഉപയോഗി 
ച്ചാല്‍ അവന്‍ നിന്നെ മുഖത്തുനോക്കി ശപി 
ക്കും!” 

അതിനാല്‍ യഹോവ സാത്താനോടു പറ 
ഞ്ഞു, “ശരി, ഇയ്യോബ്‌ നിനക്കു വിധേയനായി 
രിക്കും. പക്ഷേ അവനെ വധിക്കുവാന്‍ നിനക്ക 
ധികാരമില്ല.” 

"അനന്തരം സാത്താന്‍ യഹോവയുടെ മുമ്പി 
ല്‍നിന്നും പോവുകയും ഇയ്യോബിന്‌ വേദനാ 
ജനകമായ വ്രണങ്ങള്‍ നല്‍കുകയും ചെയ്തു. 
ഇയ്യോബിന്‍റെ പാദം മൂതല്‍ തലയുടെ മുക 
റ്റം വരെയായിരുന്നു വ്രണങ്ങള്‍. അതിനാല്‍ 
ഇയ്യോബ്‌ ചപ്പുചവറു കൂമ്പാരത്തിനടുത്തിരു 
ന്നു. ഓട്ടിന്‍കഷണങ്ങള്‍ കൊണ്ട്‌ അയാള്‍ 
തന്‍െറ വ്രണങ്ങള്‍ ചൊറിഞ്ഞു. 9ഇയ്യോബി 
ന്‍െറ പത്നി അയാളോടു പറഞ്ഞു, “അങ്ങി 
പ്പോഴും ദൈവത്തില്‍ വിശ്വസിക്കുന്നുവോ? 
എന്തുകൊണ്ട്‌ ദൈവത്തെ ശപിച്ചിട്ടു മരിച്ചു 
കൂടാ!” 

10ഇയ്യോബ്‌ തന്‍െറ ഭാര്യയോടു പറഞ്ഞു, 
“നീയൊരു ദുഷ്ടസ്ത്രീയെപ്പോലെ സംസാരി 
ക്കുന്നു! ദൈവം നന്മകള്‍ തരുമ്പോള്‍ നാം അതു 
സ്വീകരിക്കുന്നു! അതിനാല്‍ നമ്മള്‍ പരാതിക 


ളൊന്നുമില്ലാതെ തിന്മയും സ്വീകരിക്കണം.” ഈ 























ഇയ്യോബ്‌ 1:22-3:12 


ആ മൂന്നു സുഹൃത്തുക്കളും ഒത്തുകൂടി. ഇയ്യോബി 
നന്‍െറയടുത്തുചെന്ന്‌ അയാളോട്‌ അനുതാപം 
കാട്ടുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യാമെന്ന്‌ 
അവര്‍ മൂവരും നിശ്ചയിച്ചു. 

12പക്ഷേ വളരെ അകലെ നിന്നുതന്നെ ഇയ്യോ 
ബിനെ കണ്ടപ്പോള്‍ അത്‌ അയാള്‍ തന്നെയോ 
എന്നവര്‍ക്ക്‌ സംശയമുണ്ടായി. കാരണം, 
അയാള്‍ അത്രമാത്രം മാറിയിരുന്നു. അവര്‍ ഉച്ച 
ത്തില്‍ കരയാന്‍ തുടങ്ങി. അവര്‍ തങ്ങളുടെ 
വസ്ത്രങ്ങള്‍ വലിച്ചുകീറുകയും വായുവിലേ 
ക്കും തലയിലേക്കും പൊടി വാരിയെറിയുകയും 
ചെയ്തു. തങ്ങളുടെ കഠിനദു:ഖം ബോധ്യപ്പെടു 
ത്താനായിരുന്നു അത്‌. 13അനന്തരം മൂന്നു സുഹൃ 
ത്തുക്കളും ഇയ്യോബിനോടൊപ്പം ഏഴു പകലു 
കളും ഏഴു രാത്രികളും നിലത്തിരുന്നു. ആരും 
ഇയ്യോബിനോട്‌ ഒരു വാക്കും പറഞ്ഞില്ല. കാര 
ണം, ഇയ്യോബിന്‌ അത്രമാത്രം യാതനയുണ്ടെന്ന 
വര്‍ക്കറിയാമായിരുന്നു. 





ഇയ്യോബ്‌ തന്‍െറ ജനനദിവ 
സത്തെ ശപിക്കുന്നു 
അനന്തരം ഇയ്യോബ്‌ തന്‍െറ വായതുറന്ന്‌ 
തന്‍റ ജനനദിവസത്തെ ശപിച്ചു. 2-3അ 
വന്‍ പറഞ്ഞു: 

“ഞാന്‍ പിറന്നദിവസം എന്നേക്കുമായി നശി 
ക്കട്ടെ. “ഇതൊരാണ്‍കുട്ടിയാണ്‌” എന്ന്‌ അവര്‍ 
പറഞ്ഞ ആ രാത്രി ഉണ്ടായിട്ടില്ലായിരുന്നെങ്കില്‍ 
എന്ന്‌ ഞാനാഗ്രഹിക്കുന്നു. 

4ആ ദിവസം ഇരുണ്ടതായിരിക്കട്ടെ എന്നു 
ഞാനാശിക്കുന്നു. ദൈവം ആ ദിവസത്തെ മറക്ക 
ട്ടെ എന്നു ഞാനാശിക്കുന്നു. ആ ദിവസത്തി 
ന്മേല്‍ വെളിച്ചം വീഴാതിരിക്കട്ടെ എന്നു ഞാനാ 
ശിക്കുന്നു. 

ടആ ദിവസം മരണം പോലെ ഇരുണ്ടതായി 
രിക്കട്ടെ എന്നു ഞാനാശിക്കുന്നു. ആ ദിവസ 
ത്തെ കാര്‍മേഘങ്ങള്‍ മൂടിവയ്ക്കട്ടെ എന്നു 
ഞാനാശിക്കുന്നു. ഞാന്‍ പിറന്ന ദിവസത്തി 
നെറ പ്രകാശത്തെ ഇരുണ്ട കാര്‍മേഘങ്ങള്‍ ഭയ 
പ്പെടുത്തി ഓടിക്കട്ടെ എന്നു ഞാനാശിക്കുന്നു. 

ആ രാത്രിയില്‍ കൂരിരുട്ടു നിറയട്ടെ. കലണ്ട 
റില്‍നിന്നും ആ രാത്രി ഇല്ലാതാകട്ടെ. മാസങ്ങ 
ള്‍ക്കിടയിലും ആ രാത്രി ഇല്ലാതിരിക്കട്ടെ. 

7ആ രാത്രിയില്‍ ഒന്നും ഉണ്ടാക്കപ്പെടുവാനനു 
വദിക്കാതിരിക്കട്ടെ. ആ രാത്രിയില്‍ ഒരാഹറ്റാദ 
ശബ്ദവും കേള്‍ക്കാതിരിക്കട്ടെ. 

പില മാന്ത്രികന്മാര്‍ക്ക്‌ സദാ ലിവ്യാഥാനെ 
ഉണര്‍ത്തണം. അതിനാലവര്‍ ശാപവാക്കുകളു 
രുവിടുകയും ഞാൻ ജനിച്ച ദിനത്തെ അവര്‍ 
ശപിക്കുകയും ചെയ്യട്ടെ. 9ആ ദിവസത്തെ പ്രഭാ 
തനക്ഷത്രം ഇരുളട്ടെ. ആ രാത്രി പ്രഭാതവെളിച്ചം 
പ്രതീക്ഷിച്ചിരിക്കുമെങ്കിലും ആ പ്രകാശം ഒരി 





കഷ്ടതയുടെ കാലത്തൊന്നും ഇയ്യോബ്‌ പാപം 


ക്കലും വരാതിരിക്കട്ടെ എന്ന്‌ ഞാനാശിക്കുന്നു. 








ചെയ്തില്ല. അയാള്‍ ദൈവത്തിനെതിരായി 
സംസാരിച്ചതുമില്ല. 


ഇയ്യോബിന്‍െറ മൂന്നു സുഹൃത്തുക്കള്‍ 
അദ്ദേഹത്തെ കാണാനെത്തുന്നു 
1തേമോാന്‍കാരനായ എലീഫാസ്‌, ശൂഹിക്കാ 
രനായ ബില്‍ദാദ്‌, നയമാക്കാരനായ സോഫര്‍ 
എന്നിങ്ങനെ മൂന്നു സുഹൃത്തുക്കള്‍ ഇയ്യോബി 
നുണ്ടായിരുന്നു. ഇയ്യോബിനു സംഭവിച്ച 
യാതനകളെപ്ലറ്റി അവര്‍ മൂന്നുപേരും കേട്ടു. 








ത്വക്കിനു പകരം ത്വക്ക്‌ വേദന ഒഴിവാക്കാന്‍ ഒരുവന്‍ 
എന്തും ചെയ്യുമെന്നാണിതിനര്‍ത്ഥം. 


സൂര്യപ്രകാശത്തിനന്‍െറെ ആദ്യ രശ്മികള്‍ അതു 
കാണാതിരിക്കട്ടെ. 

10 എന്തുകൊണ്ടെന്നാല്‍, എന്‍െറ പിറവിയെ 
തടയാന്‍ ആ രാത്രിക്കു കഴിഞ്ഞില്ല. ഈ കുഴപ്പ 
ങ്ങള്‍ കാണുന്നതില്‍നിന്നും ആ രാത്രി എന്നെ 
തടഞ്ഞില്ല. 

വീഗര്‍ഭപാത്രത്തില്‍ കിടന്നുതന്നെ ഞാനെന്തു 
കൊണ്ടു മരിച്ചില്ല? പിറന്നപ്പോള്‍ത്തന്നെ 
ഞാനെന്തുകൊണ്ടു മരിച്ചില്ല? 

2എനന്‍െറ അമ്മ എന്തിനെന്നെ അവളുടെ 
മടിയില്‍ കിടത്തി? എന്‍െറ അമ്മ എനിക്കെന്തു 
കൊണ്ടു മുലപ്പാല്‍ തന്നു? 


ഇയ്യോബ്‌ 3:13-5:2 


3പിറന്നപ്പോള്‍ത്തന്നെ മരിച്ചിരുന്നെങ്കില്‍, 
ഞാനിപ്പോള്‍ സമാധാനത്തില്‍ കഴിഞ്ഞിരു 
ന്നേനെ. പൂര്‍വ്വകാലത്ത്‌ ഈ ലോകത്തില്‍ 
വസിച്ചിട്ട്‌ വിശ്രമത്തിലാണ്ട രാജാക്കന്മാരോടും 
ജ്ഞാനികളോടുമൊപ്പും ഞാന്‍ ചേര്‍ന്നിരുന്നെ 
ങ്കില്‍ എന്ന്‌ ഞാനാഗ്രഹിക്കുന്നു. അവര്‍ തങ്ങള്‍ 
ക്കായി നിര്‍മ്മിച്ച ഇടങ്ങള്‍ ഇപ്പോള്‍ തകര്‍ക്ക 
പ്പെടുകയും അപ്രത്യക്ഷമാവുകയും ചെയ്തിരി 
ക്കുന്നു. 

തങ്ങളുടെ കുടീരങ്ങള്‍ സ്വര്‍ണ്ണവും വെള്ളി 
യും കൊണ്ടുനിറച്ച ആ ഭരണാധികാരികളോ 
ടൊപ്പം ഞാനും അടക്കപ്പെട്ടിരുന്നെങ്കില്‍! 

16എന്തുകൊണ്ട്‌ ഞാന്‍ ജനനത്തിങ്കല്‍ത്തന്നെ 
മരിക്കുകയും അടക്കപ്പെടുകയും ചെയ്ത ഒരു 
കുട്ടിയായില്ല? ഒരിക്കലും പകല്‍വെളിച്ചം 
കാണാത്തൊരു കുട്ടിയെപ്പോലെ ആയിരുന്നെ 
ങ്കില്‍ എന്നു ഞാനാശിക്കുന്നു. 

17കുഴിമാടത്തിലായിരിക്കുമ്പോള്‍ ദുഷ്ടന്മാര്‍ 
ശല്യമുണ്ടാക്കുന്നതു നിര്‍ത്തുന്നു. ക്ഷീണിതരാ 
യവര്‍ കുഴിമാടത്തില്‍ വിശ്രമം കണ്ടെത്തുന്നു. 

18തടവുകാര്‍ക്കുപോലും ശവകുടീരങ്ങള്‍ 
ആശ്വാസമാകും. കാവല്‍ക്കാരുടെ ആക്രോശ 
ങ്ങള്‍ അവര്‍ക്ക്‌ കേള്‍ക്കേണ്ടിവരില്ലല്ലോ. 

19എല്ലാത്തരത്തിലുള്ള ആളുകളും ശവകുടീര 
ത്തിലൂണ്ട്‌-പ്രധാനികളും അപ്രധാനികളും 
അടിമപോലും തന്‍റെ യജമാനനില്‍നിന്നും 
സ്വതന്ത്രനായിരിക്കുന്നു. 

2ിയാതനയനുഭവിക്കുന്നവ൯ എന്തിനു തുടര്‍ 
ന്നു ജീവിക്കണം? തകര്‍ന്ന ഹൃദയമുള്ളവനു 
ജീവിതമെന്തിനു കൊടുക്കണം? 

2അവന്‍ മരിക്കാനാഗ്രഹിക്കുന്നെങ്കിലും അത്‌ 
വന്നെത്തുന്നില്ല. മറഞ്ഞിരിക്കുന്ന നിധിയെ 
ക്കാള്‍ അവന്‍ തേടുന്നത്‌ മരണത്തെയാണ്‌. 

2അവര്‍ തങ്ങളുടെ ശവക്കുഴി കണ്ടെത്തു 
മ്പോള്‍ സന്തോഷിക്കുന്നു. തങ്ങളുടെ ശവകുടീ 
രങ്ങള്‍ കണ്ടെത്തുമ്പോള്‍ അവര്‍ ആഹ്ാദി 
ക്കുന്നു. 

23എന്നാല്‍ ദൈവം അവരുടെ ഭാവിയെ ഒരു 
രഹസ്യമായിത്തന്നെ സൂക്ഷിക്കുകയും അവര്‍ 
ക്ക്ചുറ്റും മതിലുകെട്ടി സംരക്ഷിക്കുകയുംചെ 
യുന്നു. 

4ഭക്ഷണം കഴിക്കുവാന്‍ സമയമാകുമ്പോള്‍ 
ആഹ്റാദത്തിനു പകരം വ്യസനം കൊണ്ടു ഞാന്‍ 
നെടുവീര്‍പ്പിടുന്നു. എന്‍െറ പരാതികള്‍ വെ 
ള്ളം പോലെ പുറത്തേക്കൊഴുകുന്നു. 

25എനിക്കെന്തോ ഭയാനകമായതു സംഭവിക്കു 
മെന്ന്‌ ഞാന്‍ ഭയന്നു, അതാണ്‌ സംഭവിച്ചതും! 
ഞാനേറ്റവും ഭയന്നത്‌ എനിക്കു സംഭവിച്ചു. 

26എനിക്കു ശാന്തനാകാന്‍ കഴിയുന്നില്ല, എ 
നിക്കാശ്വസിക്കാനാകുന്നില്ല, എനിക്കു വിശ്രമി 
ക്കാനാകുന്നില്ല, ഞാനാകെ അസ്വസ്ഥനാണ്‌!” 

















എലീഫസ്‌ പറയുന്നു 
12തേമാനൃയനായ എലീഫസ്‌ മറുപടി പറ 
ഞ്ഞു: “ഞാനിനി എന്തെങ്കിലും പറഞ്ഞേ 
പറ്റൂ. ഞാന്‍ പറയാന്‍ ശ്രമിച്ചാല്‍ അതു നിന്നെ 
അസ്വ്വസ്ഥനാക്കുമോ? 
ണയ്യോബേ, നീ വളരെയേറെപ്പേരെ പഠിപ്പി 
ച്ചിട്ടുണ്ട്‌. ദൂര്‍ബ്ബലകരങ്ങളെ നീ ശക്തിപ്പെടു 
ത്തിയിട്ടുണ്ട്‌. 
വീഴാറായവരെ നിന്‍െറ വാക്കുകള്‍ രക്ഷി 
ചിട്ടുണ്ട. എണീറ്റു നില്‍ക്കാനാകാത്തവര്‍ക്കു നീ 
ശക്തി കൊടുത്തു. 


518 


എന്നാല്‍ ഇപ്പോള്‍ നിനക്കു പ്രശ്നങ്ങളുണ്ടാ 
യപ്പോള്‍ നീ തളരുന്നു. അവ നിന്നെ പരിഭ്രാ 
ന്തനാക്കിയിരിക്കുന്നു. 

നീ ദൈവത്തെ ആരാധിക്കുകയും അവനില്‍ 
ആശ്രയിക്കുകയും ചെയ്തു. നീ നല്ലവനാണ്‌. 
അതിനാല്‍ അത്‌ നിന്‍െറ പ്രതീക്ഷയാകട്ടെ. 

ഇയ്യോബേ, ആലോചിച്ചു നോക്കൂ, നിഷ്കള 
ങ്കര്‍ ഒരിക്കലും നശിപ്പിക്കപ്പെടുന്നില്ല. നല്ലവര്‍ 
ഒരിക്കലും നശിപ്പിക്കപ്പെടുന്നില്പ. 

&കുഴപ്പങ്ങളുണ്ടാക്കുന്ന ചിലരെയും ജീവിത 
ത്തെ കഠിനമാക്കുന്ന ചിലരെയും ഞാന്‍ കണ്ടി 
ട്ടുണ്ട്‌. എന്നാലവര്‍ എപ്പോഴും ശിക്ഷിക്കപ്പെട്ടു! 

ദൈവശിക്ഷ അവരെ വധിക്കുന്നു. ദൈവ 
കോപം അവരെ തകര്‍ക്കുന്നു. 

ദുഷ്ടന്മാര്‍ സിംഹങ്ങളെപ്പോലെ അലറുക 
യും ഗര്‍ജ്ജിക്കുകയും ചെയ്യുന്നു. എന്നാല്‍, ദൈ 
വം ദുഷ്ടന്മാരെ ശാന്തരാക്കുന്നു, ദൈവം അവരു 
ടെ പല്ലുകളും തകര്‍ക്കുന്നു. 

1അതെ, ഇരകിട്ടാതെ വിഷമിക്കുന്ന സിംഹ 
ങ്ങളെപ്പോലെയാണ്‌ ആ ദുഷ്ടന്മാര്‍. അവ 
ചാകുകയും അവയുടെ കുഞ്ഞുങ്ങള്‍ അലയു 
കയും ചെയ്യുന്നു. 

12ഒരു രഹസ്യസന്ദേശം എന്നിലേക്കു കൊണ്ടു 
വന്നു. അതിന്‍െറ മന്ദസ്വരം എന്‍റ ചെവികള്‍ 
പിടിച്ചെടുത്തു. 

രാത്രിയില്‍ കണ്ട ഒരു ദു:സ്വപ്നംപോലെ 
അതെന്‍റെറ ഉറക്കം കെടുത്തി. 

4്ഞാന്‍ ഭയന്നുവിറച്ചു. എന്‍െറ എല്ലുകളെ 
ല്ലാം വിറച്ചു! 
ഒരു ഭൂതം എന്‍െറ മുഖത്തെ കടന്നുപോയി. 
എന്‍െറ ശരീരത്തിലെ രോമങ്ങളാകെ എഴുന്നേ 
റ്റുനിന്നു. 
16ആ ആത്മാവ്‌ നിശ്ചലമായി നിന്നു, 
എന്നാല്‍ അതെന്താണെന്നു കാണുവാന്‍ എനി 
ക്കായില്ല. ഒരു രൂപം എന്‍െറ കണ്‍മുന്നില്‍ 
നിന്നു. അവിടെ നിശശബ്ദതയായിരുന്നു. 
പിന്നെ ശാന്തമായൊരു സ്വരം ഞാന്‍ കേട്ടു: 

17ഒരു മനുഷ്യന്‌ ദൈവത്തെക്കാള്‍ നീതിമാ 
നാകാനാവില്ല. മനുഷ്യന്‌ തന്‍െറ സ്രഷ്ടാവി 
നെക്കാള്‍ ശുദ്ധനാകാനുമാവില്ല. 

18നോക്കൂ, ദൈവത്തിനു തന്‍െറ സ്വര്‍ഗ്ഗീയ 
ദാസന്മാരെപോലും ആശ്രയിക്കാനാവില്ല. അ 
വന്‍ തന്‍െറ ദൂതന്മാരില്‍ പോലും കുഴപ്പങ്ങള്‍ 
കാണുന്നു. 

19അതിനാല്‍, മനുഷ്യര്‍ തീര്‍ച്ചയായും വഷ 
ളായവര്‍ തന്നെ! മണ്‍കൂടാരങ്ങളിലാണവര്‍ * വ 
സിക്കുന്നത്‌ ഈ വീടുകളുടെ അടിത്തറ ചെളി 
യിലാണ്‌. ഈയാംപാറ്റകളെക്കാള്‍ നിസ്സ്റാരമാ 
യി അവര്‍ മരണത്തിലേക്കു ഞെരുക്കപ്പെടും! 

2ഉദയംമുതല്‍ അസ്തമയം വരെ മനുഷ്യര്‍ 
മരിക്കുന്നുവെങ്കിലും ആരുമത്‌ ഗനനിക്കുന്നില്ല. 
അവര്‍ എന്നെന്നേക്കുമായി മരിച്ചു മറഞ്ഞു 
പോകുന്നു. 

മിഅവരുടെ കൂടാരക്കയറുകള്‍ ഉനരപ്പെടുക 
യും അവര്‍ വിവേകമില്ലാതെ ചാകുകയും ചെ 
യുന്നു.” 

“ഇയ്യോബേ, വേണമെങ്കില്‍ വിളിച്ചു നോ 

ക്കു. പക്ഷേ ആരും നിനക്കു മറുപടിതരില്ല! 
ദൂതന്മാരിലൊരുവനന്‍െറെ നേര്‍ക്കും നിനക്കു തിരി 
യാനാകില്ല! 

മരു മണ്ടനെ അവന്‍െറ കോപം കൊല്ലുന്നു. 
ഒരു വിഡ്ഡിയെ അവന്‍െറ ശക്തവികാരങ്ങള്‍ 
കൊല്ലുന്നു. 




















മണ്‍കൂടാരം മനുഷ്യശരീരം എന്നര്‍ത്ഥം. 


519 


താന്‍ സുരക്ഷിതനാണെന്നു കരുതിയ ഒരു 
വിഡ്ഡിയെ ഞാന്‍ കണ്ടു. എന്നാല്‍ പെട്ടെ 
ന്നാണയാള്‍ മരിച്ചത്‌. 

അവന്‍െറ കൂട്ടികളെ രക്ഷിക്കാന്‍ ആരുമില്ല. 
കോടതിയില്‍ അവര്‍ക്കുവേണ്ടി വാദിക്കാനാരു 
മില്ല. 

ടഅവനന്‍െറ വിളകള്‍ വിശക്കുന്നവര്‍ തിന്നു 
തീര്‍ത്തു. മുള്‍പ്പടര്‍പ്പുകളില്‍ വളരുന്ന വിളകള്‍ 
പോലും അവര്‍ തട്ടിയെടുത്തു. അത്യാര്‍ത്തി 
പൂണ്ടവര്‍ അവര്‍ക്കുള്ളതെല്ലാം തട്ടിയെടുത്തു. 

ചീത്തക്കാലം നിലത്തുനിന്നല്ല ഉണ്ടാകുന്നത്‌. 
കുഴപ്പങ്ങള്‍ നിലത്തുനിന്നല്ല ഉണ്ടാകുന്നത്‌. 

"എന്നാല്‍ തീയില്‍നിന്നും ee es ഉയ 
ര്‍ന്നു പറക്കുമ്പോലെ സത്യമായി, മനുഷ്യന്‍ 
കുഴപ്പങ്ങളിലേക്ക്‌ പിറക്കുന്നു. 

പക്ഷേ, ഇയ്യോബേ, ഞാന്‍ നീയായിരുന്നെ 
ങ്കില്‍ ദൈവത്തിങ്കലേക്കു തിരിഞ്ഞ്‌ എന്‍െറ 
പ്രശ്നങ്ങള്‍ അവനോടു പറയുമായിരുന്നു. 

ദൈവം ചെയ്യുന്ന അത്ഭുതകാര്യങ്ങള്‍ മനു 
ഷ്യനു മനസ്സിലാക്കാനാവില്ല. അവന്‍െറ 
അത്ഭുത പ്രവൃത്തികള്‍ക്കവസാനമില്ല. 

10ദൈവം ഭൂമിയിലേക്കു മഴ അയയ്ക്കുന്നു. 
വയലുകളിലേക്കവന്‍ ജലം അയയ്ക്കു ന്നു. 

ദീവിനീതനെ ഉയര്‍ത്തുകയും ദു:ഖിതനെ 
സന്തോഷവാനാക്കുകയും ചെയ്യുന്നു. 

12ദൈവം കനശലക്കാരുടെയും ദുഷ്ടന്മാരുടെ 
യും പദ്ധതികള്‍ തകര്‍ത്ത്‌ അവരുടെ വിജയ 
ത്തെ ഇല്ലാതാക്കുന്നു. 

ജ്ഞാനികളെ ദൈവം അവരുടെ കരശല 
ങ്ങളില്‍ത്തന്നെ കുടുക്കുന്നു. അങ്ങനെ ആ കാശ 
ലതന്ത്രങ്ങള്‍ പരാജയപ്പെടുന്നു. 
14ആ സമര്‍ത്ഥന്മാര്‍ പകല്‍പോലും തടഞ്ഞു 
വീഴും. ഉച്ചയ്ക്കുപോലും ഇരുട്ടില്‍ തപ്പിത്തട 
യുന്ന ഒരുവനെപ്പോലെയാണവര്‍. 

പാവങ്ങളെ ദൈവം മരണത്തില്‍നിന്നു 
രക്ഷിക്കുന്നു. സാമര്‍ത്ഥ്യമുള്ളവരായ ദുഷ്ടന്മാ 
രുടെ ശക്തിയില്‍നിന്ന്‌ അവന്‍ പാവങ്ങളെ 
രക്ഷിക്കുന്നു. 

16അതിനാല്‍ പാവങ്ങള്‍ക്ക്‌ പ്രതീക്ഷയുണ്ട്‌. 
നീതി കാട്ടാത്ത ദുഷ്ടരെ ദൈവം നശിപ്പിക്കു 
കയും ചെയ്യുന്നു. 

17ദൈവം തിരുത്തുന്നവ൯ ഭാഗ്യവാന്‍! അതി 
നാല്‍ സര്‍വ്വശക്തനായ ദൈവം ശിക്ഷിക്കു 
മ്പോള്‍ പരാതിപ്പെടരുത്‌. 





























18താന്‍ ഉണ്ടാക്കുന്ന മുറിവുകള്‍ ദൈവം വച്ചു 
കെട്ടുന്നു; അവന്‍ ആര്‍ക്കെങ്കിലും പരിക്കേല്ി 
ച്ചാല്‍ അവന്‍െറ കൈകള്‍ തന്നെ സുഖപ്പെടു 
ത്തുകയും ചെയ്യും. 


ഇയ്യോബ്‌ 5:3-6:14 


പങ്കുവയ്ക്കും. കാട്ടുമൃഗങ്ങള്‍പോലും നിന്നോ 
ടു സമാധാനത്തിലായിരിക്കും. 

24നിന്‍െറെ കൂടാരം സുരക്ഷിതമായതിനാല്‍ 
നീ സമാധാനത്തില്‍ വസിക്കും. നിന്‍െറ 
വസ്തുവകകള്‍ പരിശോധിക്കുമ്പോള്‍ ഒന്നും 
നഷ്ടപ്പെട്ടതായി നീ കാണുകയില്ല. 

25നിനക്കു ഭൂമിയിലെ പുല്‍ക്കൊടികളുടെയ 
ത്ര, അസംഖ്യം കൂട്ടികളുണ്ടാകും. 

2വിളവെടുപ്പുകാലംവരെ ഗോതമ്പു വളരു 
മ്പോലെ നീ വളരും. മൂത്തു വയോവ്ൃദ്ധനാകും 
വരെ നീ ജീവിക്കും. 

27ഇയ്യോബേ ഞങ്ങളിതു പഠിച്ചിട്ടുണ്ട്‌. അവ 
സത്യമാണെന്നും ഞങ്ങള്‍ക്കറിയാം. അതിനാല്‍ 
നീ ഞങ്ങളെ ശ്രവിക്കൂ; നിനക്കായി ഇതൊക്കെ 
പഠിക്കൂ.” 





എലീഫസിന്‌ ഇയ്യോബ്‌ മറുപടി നല്‍കുന്നു 
12അനന്തരം ഇയ്യോബ്‌ മറുപടി പറഞ്ഞു: 
“എന്‍റ യാതനകള്‍ തൂക്കിനോക്കിയിരു 
ന്നെങ്കില്‍, എന്‍െറ വിപത്തുകള്‍ കൂട്ടി തുലാ 
സില്‍ വച്ചിരുന്നെങ്കില്‍, 

എന്‍െറ ദു:ഖം നിനക്കു മനസ്സിലാകുമായിരു 
ന്നു. സമുദ്രങ്ങളിലെ എല്ലാ മണല്‍ത്തരികളെ 
ക്കാളും എന്‍െറ വ്യസനത്തിന്‌ ഭാരമുണ്ടാകും. 
അതിനാലാണെനന്‍െറ വാക്കുകള്‍ ഭോഷത്തങ്ങ 
ളായി കാണപ്പെടുന്നത്‌. 

സര്‍വ്വശക്തനായ ദൈവത്തിന്‍െറ ശരങ്ങള്‍ 
എന്നില്‍ തറകച്ചിരിക്കുന്നു. ആ അമ്പുകളൂടെ 
വിഷം എന്‍റ ആത്മാവറിയുന്നു. ദൈവത്തി 
ന്‍െറ മാരകായുധങ്ങള്‍ എനിക്കുനേരെ നിരന്നു 
നില്‍ക്കുന്നു. 

ട്ഒരു പ്രശ്നവുമില്ലാത്തപ്പോള്‍ നിന്‍െറ 
വാക്കുകള്‍ പറയാനെളുപ്പമാണ്‌. തിന്നാന്‍ 
പുല്ലുള്ളപ്പോൾ കാട്ടുകഴുതപോലും അതിനാ 
യി പരിഭവിക്കുകയില്ല. ഭക്ഷണമുള്ളപ്പോള്‍ 
പശുവും അതിനായി മുക്രയിടുകയില്ല. 

ഉപ്പില്ലാത്ത ഭക്ഷണം തിന്നാന്‍ കൊള്ളില്ല. 
മുട്ടയുടെ വെള്ളക്കരുവിന്‌ ഒരു രൂുചിയുമില്ല. 

"എനിക്ക്‌ ദോഷം വരുത്തുന്ന ഒരു ഭക്ഷണവും 
ഞാന്‍ കൈകൊണ്ടുതൊടില്ല! നിന്‍െറ വാക്കു 
കള്‍ എനിക്കിപ്പോളങ്ങനെയാണ്‌. 

“എന്റെറ അപേക്ഷകള്‍ സാധിച്ചിരുന്നെങ്കി 
ലെന്ന്‌ ഞാനാശിക്കുന്നു. എന്‍െറ ആവശ്യങ്ങള്‍ 
ദൈവം അനുവദിച്ചെങ്കില്‍! 

ദൈവം എന്നെ ഞെരിച്ചു കൊന്നിരുന്നെ 
ങ്കില്‍! 

104അവ൯ന്‍ എന്നെ വധിച്ചിരുന്നെങ്കില്‍ ഒരു 
കാര്യത്തില്‍ ഞാന്‍ ആശ്വാസം കൊണ്ടേനെ, 
ഒരു കാര്യത്തില്‍ ഞാന്‍ സന്തോഷിച്ചേനെ; ഈ 














19ആറ്‌ അനര്‍ത്ഥങ്ങളില്‍നിന്നും അവന്‍ 
നിന്നെ രക്ഷിക്കും. ഏഴു ദുരന്തങ്ങളനുഭവിച്ചാ 


വേദനയിലും ഞാന്‍ അനുസരണക്കേടു കാണി 
ചില്ല. പരിശുദ്ധന്‍െറ കല്പനകളൊന്നും ഞാന്‍ 





ലും നിനക്കു മുറിവേല്‍ക്കയില്ല! 
2ക്ഷാമമുണ്ടാകുമ്പോള്‍ ദൈവം നിന്നെ മര 
ണത്തില്‍നിന്നും രക്ഷിക്കും. യുദ്ധമുണ്ടാകുമ്പോ 
ഴും ദൈവം നിന്നെ മരണത്തില്‍നിന്നും രക്ഷി 
ക്കും. 
മതങ്ങളുടെ മൂര്‍ച്ചയേറിയ നാവുകൊണ്ട്‌ 
ജനം നിന്നെപ്പറ്റി ദുഷിച്ചു പറഞ്ഞെന്നുവരാം 
എന്നാല്‍ ദൈവം നിന്നെ രക്ഷിക്കും. വിനാശങ്ങ 
ളുണ്ടാകുമ്പോള്‍ നീ ഭയക്കേണ്ടതില്ല. 
മാവിനാശത്തിലും ക്ഷാമത്തിലും നീ ചിരി 
ക്കും. വന്യമൃഗങ്ങളെ നീ ഭയപ്പെടുകയില്ല! 
23നി ന്‍െറ ഉടമ്പടി ദൈവത്തോടായതിനാല്‍ 
വയലിലെ പാറകള്‍പോലും നിന്‍െറ ഉടമ്പടി 





നിഷേധിച്ചിട്ടില്ല. 

1“൭ൃനന്‍െറ കരുത്തു നഷ്ടമായിരിക്കുന്നു, 
അതിനാലെനിക്കിനി ജീവിതത്തില്‍ പ്രതീക്ഷ 
യുമില്പ. എനിക്കിനി എന്തു സംഭവിക്കുമെന്നറി 
യില്ല, അതിനാല്‍ എനിക്കിനി ക്ഷമയ്ക്കു കാര 
ണമില്ല. 

12ഞാനൊരു പാറയെപ്പോലെ കരുത്തുള്ളവന 
ല്ല. എന്‍െറ ദേഹം ഓടു കൊണ്ടുണ്ടാക്കിയതല്ല, 
13എനിക്കിപ്പോള്‍ എന്നെത്തന്നെ സഹായി 
ക്കാനുള്ള കരുത്തില്ല. എന്തുകൊണ്ടെന്നാല്‍, 
വിജയം എന്നില്‍നിന്നും എടുക്കപ്പെട്ടിരിക്കുന്നു. 

ഒരുവന്‍ കുഴപ്പങ്ങളുണ്ടാകുന്പോള്‍ സ്നേ 
ഹിതര്‍ അയാളോടു ദയ കാണിക്കണം. സുഹൃ 











ഇയ്യോബ്‌ 6:15-8:1 


ത്ത്‌ സര്‍വ്വശക്തനായ ദൈവത്തില്‍നിന്നും അക 
ന്നെങ്കിലും ഒരുവന്‍ അയാളോടു വിശ്വസ്തത 
പുലര്‍ത്തണം. 

15 എന്നാല്‍ എന്‍െറ സഹോദരന്മാരേ, നിങ്ങള്‍ 
വിശ്വസ്തരായിരുന്നില്ല. എനിക്കു നിങ്ങളെ ആ 
ശ്രയിക്കാനാവില്ല. ചിലപ്പോഴൊക്കെ പ്രവഹി 
ക്കുകയും Se നിശ്ചലമാവുകയും 
ചെയ്യുന്ന അരുവി പോലെയാണ്‌ നിങ്ങള്‍. 

1ഉറഞ്ഞ മഞ്ഞു നിറഞ്ഞിരിക്കുകയും ഉരുകു 
മ്പോള്‍ കവിഞ്ഞൊഴുകുകയും ചെയ്യുന്ന അരു 
വികള്‍ പോലെയാണു നിങ്ങള്‍. 

17വേനല്‍ക്കാലത്തെ ചൂടില്‍ വെള്ളമൊഴുകാ 
തെയാകുകയും അരുവികളില്ലാതെയാകുകയും 
ചെയ്യും. 

8വ്യാപാരികള്‍ മരുഭൂമിയിലേക്കു തങ്ങളുടെ 
വഴിമാറിപ്പോവുകയും അപ്രത്യക്ഷമാകുകയും 
ചെയ്യുന്നു. 

13തേമയില്‍നിന്നുള്ള വ്യാപാരികള്‍ വെള്ളം 
തേടുന്നു. ശൈബയില്‍നിന്നുള്ള സഞ്ചാരികള്‍ 
പ്രതീക്ഷയോടെ വെള്ളത്തിനായി തെരയുന്നു. 

20ജലം കണ്ടെത്താമെന്ന്‌ അവര്‍ കരുതുന്നുണ്ടെ 
ങ്കിലും അവര്‍ നിരാശരായിത്തീരുന്നു. 

21നിങ്ങള്‍ ആ നീരുറവകള്‍ പോലെയാണ്‌. 
എന്‍െറ അനര്‍ത്ഥങ്ങള്‍ കണ്ട്‌ നിങ്ങള്‍ ഭയപ്പെ 
ടുന്നു. 

2ഞാന്‍ നിങ്ങളുടെ സഹായം ആവശ്യപ്പെ 
ട്ടോ? ഇല്ല! എന്നാല്‍ നിങ്ങളെനിക്ക്‌ സനജന്യമാ 
യി ഉപദേശങ്ങള്‍ തന്നു! 

23“എന്നെ ശത്രുക്കളില്‍ നിന്നും രക്ഷിക്കൂ! 
എന്നെ ദുഷ്ടരില്‍നിന്നും രക്ഷിക്കൂ!" എന്നൊ 
ന്നും ഞാന്‍ ആവശ്യപ്പെട്ടില്ലല്ലോ. 

24*അതിനാലിപ്പോള്‍ എന്നെ പഠിപ്പിക്കൂ. 
ഞാന്‍ മിണ്ടാതെയിരിക്കാം. ഞാന്‍ ചെയ്ത 
തെറ്റുകള്‍ ചൂണ്ടിക്കാണിക്കൂ. 

2സത്യമുള്ള വാക്കുകള്‍ ശക്തമാക്കുന്നു. എ 
ന്നാല്‍ നിങ്ങളുടെ വാദങ്ങള്‍ നിഷ്ഫലങ്ങള്‍. 

26നിങ്ങളെന്നെ വിമര്‍ശിക്കാനാണോ ഭാവം? 
കൂടുതല്‍ ക്ഷീണിതമായ വാക്കുകള്‍ നിങ്ങള്‍ 
പറയുമോ? 

2്മാതാപിതാക്കളില്പാത്ത കുട്ടികളുടെ സാധ 
നങ്ങള്‍ കിട്ടാന്‍ നിങ്ങള്‍ നറുക്കിടുകയും ചെ 
യുന്നു. നിങ്ങള്‍ സ്വന്തം സുഹൃത്തിനെ വില്‍ 
ക്കുന്നു. 

28എന്നാലിനി എന്‍െറ മുഖത്തേക്കുനോക്കൂ. 
ഞാന്‍ നിങ്ങളോടു നുണ പറയില്ല. 

3അതിനാലിപ്പോള്‍ മനംമാറ്റുക. അനീതി 
കാട്ടരുത്‌, വീണ്ടും ചിന്തിക്കൂ. ഞാന്‍ തെറ്റൊന്നും 
ചെയ്തിട്ടില്ല. 

ഞാന്‍ കള്ളം പറയുകയല്ല. എനിക്ക്‌ ശരി 
യെ തെറ്റില്‍നിന്നും തിരിച്ചറിയാനാകും.” 

ഇയ്യോബു പറഞ്ഞു, “ഈ ലോകത്തില്‍ ക 
ഷ്ടപ്പാടുമാത്രമാണു മനുഷ്യനുള്ളത്‌. ഒരു കൂ 
ലിക്കാര൯്റേതുപോലെയാണവനന്‍െറ ജീവിതം. 
2ചുടേറിയ പകലത്തെ പണികഴിഞ്ഞ്‌ തണു 
പ്പുള്ള തണല്‍കൊതിക്കുന്ന അടിമയെപ്പോലെ 
യാണു മനുഷ്യന്‍. ശമ്പളദിവസം കാത്തിരിക്കു 
ന്ന കൂലിപ്പണിക്കാരനെപ്പോലെയാണ്‌ മനു 
ഷ്യന്‍. 3നിരാശനിറഞ്ഞ മാസങ്ങള്‍ എന്നില്‍ 
നിന്നും പോയിരിക്കുന്നു. കഷ്ടതയുടെ രാത്രിക 
ളും എനിക്ക്‌ നല്‍കപ്പെട്ടിരിക്കുന്നു. 
4ക്കിടക്കുന്പോള്‍ ഞാന്‍ ആലോചിക്കും, “ഉണര്‍ 
ന്നെണീയ്ക്കാനിനി എത്രനേരമുണ്ട?” രാത്രി ഇഴ 
ഞ്ഞുനിങ്ങുന്നു. സൂര്യനുദിക്കുംവരെ ഞാന്‍ തി 
രിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു. 




















520 


പുഴുക്കളും ചെളിയും എന്‍െറ ശരീരത്തെ 
പൊതിഞ്ഞിരിക്കുന്നു. എനെറെ തൊലിപൊട്ടി 
നിറയെ മുറിവുകളായിരിക്കുന്നു. 

നെയ്ത്തുകാരന്‍െറ ഓടത്തെക്കാള്‍ വേഗ 
ത്തില്‍ എന്‍െറ ദിനങ്ങള്‍ പാഞ്ഞുപോകുന്നു. 
എന്‍െറ ജീവിതം ആശയറ്റവസാനിക്കുന്നു. 
"ദൈവമേ, എന്‍െറ ജീവിതം വെറുമൊരു ശ്വാ 
സമാണെന്നോര്‍ക്കേണമേ. ഇനിയൊരിക്കലും 
എന്‍െറ കണ്ണുകള്‍ നല്ലതൊന്നും കാണില്ല. 

8നീയുമെന്നെ ഇനിയൊരിക്കലും കാണില്ല. 
നീ എന്നെത്തിരയുമെങ്കിലും ഞാന്‍ പോയ്ക്ക 
ഴിയും. 

ഒരു മേഘം മാഞ്ഞുമറയുമ്പോലെ ഒരുവന്‍ 
മരിച്ച്‌ കല്ലുറയിലടക്കപ്പെട്ട്‌ തിരിച്ചുവരാത്തവി 
ധം പൊയ്പ്പോകുന്നു. 

10തനന്‍െറെ പഴയ വസതിയിലേക്കവനിനി ഒരി 
ക്കലും തിരിച്ചുവരികയില്ല. അവന്‍റെ വസതി 
ഇനിമേല്‍ അവനെ അറിയുകയുമില്ല. 

1അതിനാല്‍ ഞാന്‍ മിണ്ടാതിരിക്കില്ല! ഞാന്‍ 
സംസാരിക്കും! എന്‍െറ മനസ്സു യാതനയറിയു 
കയാണ്‌! എന്‍െറ മനസ്സ്‌ അസ്വസ്ഥമായിരിക്കു 
ന്നതിനാൽ ഞാന്‍ പരാതി പറയുകതന്നെ ചെ 
യും. 

2ദൈവമേ, നീയെനിക്കെന്തിനു കാവല്‍ 
നില്‍ക്കുന്നു? ഞാന്‍ സമുദ്രമോ സമുദ്രജീവി 
യോ ആണോ? 

13എനെറ കിടക്ക എനിക്കാശ്വസം നല്‍ കണം. 
എന്‍െറ കട്ടില്‍ എനിക്കു വിശ്രമവും ആശ്വാ 
സവും തരണം. 

14 എന്നാല്‍, ദൈവമേ, ഞാന്‍ കിടക്കുമ്പോള്‍ 
നീയെന്നെ സ്വപ്നങ്ങള്‍ കൊണ്ടു വിരട്ടുന്നു. 
ദര്‍ശനങ്ങള്‍കൊണ്ടു പേടിപ്പിക്കുന്നു. 

15അതിനാല്‍ ഈ ലോകത്തില്‍ ജീവിക്കുന്ന 
തിനെക്കാള്‍ കഴുത്തു ഞെരിച്ചു കൊല്ലപ്പെടുന്ന 
താണെനിക്കിഷ്ടം. 

1ഞാനെന്‍െറ ജീവിതത്തെ വെറുക്കുന്നു. നി 
ത്ൃയമായി ജീവിക്കാനെനിക്കിഷ്ടമില്ല. എന്നെ 
വെറുതെ വിടൂ, എന്‍െറ ജീവിതത്തിന്‌ അര്‍ 
ത്ഥമില്ലാതായിരിക്കുന്നു. 

17ദൈവമേ, മനുഷ്യനെന്തുകൊണ്ടാണ്‌ അങ്ങ 
യ്ക്ക്‌ പ്രധാനമായത്‌? നീയെന്തിനവനെ ഗാനി 
ക്കുന്നു? എന്തിനവന്‍െറമേല്‍ മനസ്സുവയ്ക്കുന്നു? 

18എന്തിനു നീയെന്നും രാവിലെ അവനെ 
സന്ദര്‍ശിക്കുകയും ഓരോ നിമിഷവും അവനെ 
പരീക്ഷിക്കുകയും ചെയ്യുന്നു? 

19ദൈവമേ, നീയൊരിക്കലും എന്നില്‍നിന്നും 
കണ്ണെടുക്കുന്നില്ല, ഒരു നിമിഷത്തേക്കു പോലും 
നീയെന്നെ ഏകനായി വിടുന്നുമില്ല. 

20ദൈവമേം, നീ മനുഷ്യരെ നിരീക്ഷിച്ചുകൊ 
ണ്ടേയിരിക്കുന്നു. ഞാന്‍ പാപം ചെയ്തെങ്കില്‍, 
കൊള്ളാം, എനിക്കെന്തു ചെയ്യാനാകും? എന്നെ 
നീയെന്തിനു ലക്ഷ്യമാക്കുന്നു» ഞാന്‍ നിന 
ക്കൊരു ഭാരമായോ? 

21എന്‍െറ തെറ്റുകള്‍ക്കു നീയെന്തുകൊണ്ടു 
മാപ്പു തരുന്നില്ല?” എന്‍െറ പാപങ്ങള്‍ എന്തു 
കൊണ്ടു et ഞാനുടനെ മരിച്ചു 

ee പ്പാള്‍ നീയെന്നെ തിരയുമെ 
ങ്കിലും ഞാന്‍ ന വര്‍ 


























ബില്‍ദാദ്‌ ഇയ്യോബിനോടു 
സംസാരിക്കുന്നു 
eT ee ശൂഹ്യനായ ബില്‍ദാദ്‌ ഇയ്യോ 
ബിനോടു മറുപടി പറഞ്ഞു, 


521 


2“നീയെത്ര നാളിങ്ങനെ പറയും? നിന്‍െറ 
വാക്കുകള്‍ കൊടുങ്കാറ്റു പോലെ ആഞ്ഞടി 
ക്കുന്നു. 

3ദൈവം എപ്പോഴും നീതിമാനായിരിക്കും. 
സര്‍വ്വശക്തനായ ദൈവം ഒരിക്കലും നേരിന്‍െറ 
വഴിവിടില്ല. 
4്നിന്‍െറകുട്ടികള്‍ ദൈവത്തിനെതിരെ പാപം 
ചെയ്തെങ്കില്‍ അവനവരെ ശിക്ഷിച്ചിട്ടുണ്ട. അ 
വര്‍ തങ്ങളുടെ പാപത്തിന്‍െറ വില നല്‍കി. 

എന്നാല്‍ ഇയ്യോബേ, നീയിപ്പോള്‍ ദൈവ 
ത്തെ നോക്കുകയും സര്‍വ്വശക്തനായ അവനോ 
ടു പ്രാര്‍ത്ഥിക്കുകയും ചെയ്യുക. 

നീ നിര്‍മ്മലനും നല്ലവനുമാണെങ്കില്‍ 
അവന്‍ വേഗം നിന്‍െറ സഹായത്തിനെത്തും. 
നിന്‍െറ കുടുംബത്തെ അവന്‍ നിനക്കു തിരികെ 
തരും. 

അപ്പോള്‍ നിനക്കാരംഭത്തിലുണ്ടായിരുന്നതി 
നേക്കാള്‍ ഉണ്ടാവുകയും ചെയ്യും! 

8തങ്ങളുടെ പൂര്‍വ്വികന്മാര്‍ പഠിച്ചതെന്തെന്ന്‌ 
മുതിര്‍ന്നവരോടു ചോദിച്ചു മനസ്സിലാക്കൂ. 

നോം ഇന്നലെ പിറന്നവരെപ്പോലെയാണ്‌. 
നാം വളരെ പ്രായം കുറഞ്ഞവരും വളരെ കുറച്ച 
അറിവുള്ള വരുമാണ്‌. ലോകത്തിലെ നമ്മുടെ 
ദിവസങ്ങള്‍ നിഴല്‍ പോലെ ഹ്രസ്വങ്ങളാണ്‌. 

10തുതിര്‍ന്നവര്‍ക്ക്‌ നിന്നെ പഠിപ്പിക്കാന്‍ കഴി 
ഞ്ഞേക്കാം. തങ്ങള്‍ പഠിച്ചതൊക്കെ അവര്‍ക്ക്‌ 
നിന്നെ പഠിപ്പിക്കാന്‍ കഴിഞ്ഞേക്കാം,” 

11ബില്‍ദാദു പറഞ്ഞു, “വരണ്ടനിലത്ത്‌ ഈറ 
യ്ക്കു വളരാനൊക്കുമോ? വെള്ളമില്ലാതെ ഓട 
ലിനു വളരാനാകൂമോ? 

ഇല്ല. വെള്ളം വറ്റിയുണങ്ങുമ്പോള്‍ അവയു 
മുണങ്ങും. മുറിച്ചെടുത്തുപയോഗിക്കാ൯ വയ്യാ 
ത്തത്ര ചെറുതായിരിക്കും അവ. 

13ദൈവത്തെ മറക്കുന്നവര്‍ ആ ഓടല്‍ച്ചെടി। 
പോലെയാണ്‌. ദൈവത്തെ മറക്കുന്നവന്‍ ഒരു 
പ്രതീക്ഷയുമുണ്ടാകില്ല. 

14അവന്‍ ചാരാന്‍ ഒന്നുമുണ്ടാകില്ല. ചിലന്തി 
വല പോലെയാണവനന്‍െറ സുരക്ഷിതത്വം. 

15ചിലന്തിവലയിലേക്കാരെങ്കിലും ചാരിയാ 
ല്‍ വല പൊട്ടിത്തകരും. അവന്‍ ചിലന്തിവല 
യില്‍ മുറുകെ പിടിക്കുമെങ്കിലും അത്‌ അവന്‍ 
താങ്ങൂനല്‍കില്ല. 

16സേമൃദ്ധമായി വെള്ളവും വെളിച്ചവും കിട്ടു 
ന്ന ഒരു ചെടിയെപ്പോലെയാണയാള്‍. അതി 
ന്‍െറ ശാഖകള്‍ തോട്ടമാകെ പടര്‍ന്നു വ്യാപിക്കു 
ന്നു. 
17അതിന്‍െറ വേരുകള്‍ പാഠറക്കൂനകളെ ചുറ്റി 
വരിയുകയും പാറകള്‍ക്കിടയില്‍ വളരാന്‍ ശ്ര 
മിക്കുകയും ചെയ്യുന്നു. 

18എന്നാല്‍ അവിടെനിന്നും ആ ചെടി പറി 
ച്ചുമാറ്റിയാല്‍ അതു പട്ടുപോവുകയും അതു 
മുന്പ്‌ അവിടെ നിന്നിരുന്നതാണെന്ന്‌ ആരും 
തിരിച്ചറിയാതാകുകയും ചെയ്യും. 

19എന്നാല്‍ ആ ചെടി സന്തുഷ്ടമായിരുന്നു. 
അതു നിന്നസ്ഥലത്ത്‌ മറ്റൊരു ചെടി വളരുക 
യും ചെയ്യും. 

20നിഷ്കളങ്കരെ ദൈവം ഒരിക്കലും കൈവെ 
ടിയുകയില്ല. ദുഷ്ടരെ അവന്‍ സഹായിക്കുക 
യുമില്ല. 

2ഇനിയും ദൈവം നിന്‍െറ വായില്‍ ചിരി 
യും അധരങ്ങളില്‍ ആഹ്ലാദവും നിറയ്ക്കും. 

മാഎന്നാല്‍ നിന്‍െറ ശത്രുക്കള്‍ നാണക്കേട്‌ 
അവരുടെ വസ്ത്രമായി ധരിക്കും. ദുഷ്ടരുടെ 
വീടുകള്‍ തകര്‍ക്കപ്പെടുകയും ചെയ്യും.” 


















































ഇയ്യോബ്‌ 8:2-9:19 


ബില്‍ദാദിനോട ഇയ്യോബ്‌ 
മറുപടി പറയുന്നു 

9 അപ്പോള്‍ ഇയ്യോബ്‌ മറുപടി പറഞ്ഞു: 

2“അതെ, നീ പറയുന്നതു സത്യമാണെന്നു 
ഞാനറിയുന്നു. പക്ഷേ മനുഷ്യനെങ്ങനെ ദൈ 
വത്തോടു വാദിച്ചു ജയിക്കും. 
ദൈവത്തോടാര്‍ക്കു തര്‍ക്കിക്കാനാവും? ദൈ 
വത്തിന്‌ ആയിരം ചോദ്യങ്ങള്‍ ചോദിക്കാനു 
ണ്ടാകും. അതിനൊന്നിനുപോലും ഉത്തരം നല്‍ 
കാന്‍ മനുഷ്യനാവില്ല! 

ദെവം വലിയ ജ്ഞാനിയാകുന്നു. അവ 
നെറ ശക്തി മഹത്തുമാണ്‌. ആര്‍ക്കും ദൈവ 
ത്തോടേറ്റുമുട്ടി മുറിവേല്‍ക്കാതിരിക്കാനാവില്ല. 

ടകോപമുണ്ടാകുമ്പോള്‍ ദൈവം പര്‍വ്വതങ്ങ 
ളെ അവയറിയാതെ മാറ്റിക്കളയുന്നു. 

ഭൂകമ്പങ്ങള്‍കൊണ്ട്‌ ദൈവം ഭൂമിയെ ഇളക്കു 
ന്നു. ഭൂമിയുടെഅടിക്കല്ലുകള്‍ ദൈവം ഇളക്കുന്നു. 

"സൂര്യനോടു കല്ലിച്ച്‌ അതിനെ ഉദിക്കാതിരി 
പ്പിക്കാന്‍ ദൈവത്തിനു കഴിയും. നക്ഷത്രങ്ങളെ 
അവന്‍ തടവിലിട്ടു തിളക്കമില്ലാതെയാക്കാം. 

8ആകാശത്തെ ഉണ്ടാക്കിയത്‌ ദൈവം തനിയെ 
ആണ്‌. സമുദ്രത്തിലെ തിരമാലകള്‍ക്കുമേല്‍ അ 
വന്‍ നടക്കുന്നു. 

“ചോതിനക്ഷത്രത്തെയും മകയിരംനക്ഷത്ര 
ത്തെയും കാര്‍ത്തികനക്ഷത്ര സമൂഹത്തെയും 
ദൈവം സൃഷ്ടിച്ചു. 

10൭നുഷ്യര്‍ക്കു മനസ്സിലാകാത്ത അത്ഭൂതകാ 
ര്യങ്ങള്‍ ദൈവംചെയ്യുന്നു. ദൈവത്തിന്‍െറ മഹ 
ത്തായ അത്ഭൂതപ്രവൃത്തികള്‍ക്കുന്ത്യമില്പ. 

ദൈവം എന്നെ കടന്നുപോകുമ്പോള്‍ എനി 
ക്കവനെ കാണാനാകുന്നില്ല. അവന്‍ കടന്നു 
പോകുമ്പോള്‍ അവനെ ഞാന്‍ ശ്രദ്ധിക്കുന്നതു 
മില്ല. 

2ദൈവം പിടിച്ചെടുത്തുകൊണ്ടുപോകു 
മ്പോള്‍ ആര്‍ക്കുമവനെ തടയാനാവില്ല. “നീയെ 
ന്താണു ചെയുന്നത്‌?” എന്നു ചോദിക്കാനാര്‍ക്കും 
കഴികയില്ല. 

13ദൈവം തന്‍െറ കോപമടക്കുന്നില്ല. രഹബി 
ന്‍െറെ സഹായികള്‍പോലും ദൈവത്തെ ഭയ 
ക്കുന്നു. 

14അതിനാല്‍ എനിക്കു ദൈവത്തോടു തര്‍ 
ക്കിക്കാനാവില്ല. അവനോടെന്തു പറയണമെ 
ന്നും എനിക്കറിയില്ല. 

15ഞാന്‍ നിഷ്കളങ്കനാണ്‌. എങ്കിലും അവനു 
മറുപടി നല്‍കാന്‍ എനിക്കാവില്ല. എന്‍െറ ന്യാ 
യാധിപനോടു കരുണ യാചിക്കാനേ എനി 
ക്കാകൂ. 

1ഞാന്‍ വിളിക്കുകയും അവന്‍ മറുപടി തരി 
കയും ചെയ്യുന്നുണ്ടെങ്കിലും അവന്‍ യഥാര്‍ത്ഥ 
ത്തില്‍ എന്നെ കേള്‍ക്കുന്നുണ്ടെന്നു ഞാന്‍ വിശ്വ 
സിക്കുന്നില്ല. 

17എന്നെത്തകര്‍ക്കാന്‍ ദൈവം കൊടുങ്കാറ്റി 
നെ അയയ്ക്കും. ഒരു കാരണവുമില്ലാതെ അവ 
നെനിക്കു കൂടുതല്‍ മുറിവുകള്‍ നല്‍കും. 

18ശ്വാസമെടുക്കുന്നതിനുപോലും ദൈവമെ 
ന്നെ അനുവദിക്കില്ല. അവനെനിക്കു കൂടുതല്‍ 
ദുരിതങ്ങള്‍ നല്‍കും. 

19 എനിക്കു ദൈവത്തെ തോല്ലിക്കാനാവില്ല. 
ദൈവം അത്ര കരുത്തനാണ്‌! ദൈവത്തെ നീതി 
പീഠത്തിലേക്കു വരുത്താനോ എന്നോടു നീതി 
മാനായിരിക്കാ൯ അവനെ നിര്‍ബ്ബന്ധിക്കുവാ 
നോ എനിക്കാവില്ല. ദൈവത്തെ നീതിപീഠ 
ത്തിലേക്കു കൊണ്ടുവരാ൯ന്‍ ആര്‍ക്കാണു 
കഴിയുക? 


























ഇയ്യോബ്‌ 9:20-10:19 


20ഞാന്‍ നിഷ്കളങ്കനാണ്‌, പക്ഷേ എന്‍െറ 
വാക്കുകള്‍ എന്നെ കുറ്റവാളിയാക്കുന്നു. ഞാന്‍ 
നിഷ്കളങ്കന്‍, എന്നാല്‍ ഞാന്‍ സംസാരിക്കു 
മ്പോള്‍ എന്‍െറ വായ എന്നെ കുറ്റക്കാരനാ 
ക്കുന്നു. 

ഞാന്‍ നിഷ്കളങ്കന്‍, പക്ഷേ എന്തുചിന്തി 
ക്കണമെന്ന്‌ എനിക്കറിയില്ല. ഞാനെനന്‍െറ ജീവി 
തത്തെത്തന്നെ വെറുക്കുന്നു. 

2ഞാന്‍ എന്നോടുതന്നെ പറയുന്നു, “എല്ലാ 
വര്‍ക്കും ഒരേ കാര്യങ്ങള്‍തന്നെ സംഭവിക്കും. 
ദുഷ്ടനെപ്പോലെ തന്നെ നിഷ്കളങ്കരും മരിക്കും. 
ദൈവം അവരുടെയെല്ലാം ജീവിതം അവസാനി 
പ്പിക്കും.” 

മഭയങ്കരമായതു സംഭവിക്കുമ്പോഴും നിഷ്ക 
ളങ്കന്‍ കൊല്ലപ്പെടുമ്പോഴും ദൈവം അവന്‍െറ 
നേര്‍ക്കു ചിരിക്കുമോ? 

ദുഷ്ടന്‍ ഒരു ദേശത്തിന്‍െറ നിയന്ത്രണം 
പിടിച്ചെടുക്കുമ്പോള്‍ സംഭവിക്കുന്നതൊക്കെ 
ദൈവം നേതാക്കളില്‍നിന്നും മറയ്ക്കുമോ? 
അതാണ്‌ സത്യമെങ്കില്‍ പിന്നെ ആരാണു 
ദൈവം? 

23ഒരോട്ടക്കാരനെക്കാള്‍ കൂടുതല്‍ വേഗത്തില്‍ 
എന്‍െറ ദിനങ്ങള്‍ പോകുന്നു. എന്‍െറ ദിനങ്ങള്‍ 
പറന്നുപോകുന്നു, അതിലാകട്ടെ ആഹറ്റാദമൊട്ടു 
മില്ല. 

2ണറ്റവള്ളങ്ങളെപ്പോലെ എന്‍െറ ദിനങ്ങള്‍ 
വേഗത്തില്‍ പോകുന്നു. ഒരു മൃഗത്തെ പിടി 
ക്കാന്‍ താണുപറക്കുന്ന പരുന്തിനെപ്പോലെ 
എന്‍െറ ദിനങ്ങള്‍ പാഞ്ഞുപോകുന്നു. 

27ഞാന്‍ പരാതിപ്പെടുകയില്ല. ഞാനെന്‍റെ 
വേദനകള്‍ മറക്കും, എന്‍െറമുഖത്തു ഞാന്‍ ചി 
രിപടര്‍ത്തും” എന്നൊക്കെ ഞാ൯ പറഞ്ഞാലും 

28അതിലെരു മാറ്റവും വരുത്തുന്നില്ല. യാതന 
കളിപ്പോഴും എന്നെ ഭയപ്പെടുത്തുന്നു! 

ഞാന്‍ കുറ്റവാളിയെന്നു വിധിക്കപ്പെട്ടുകഴി 
ഞ്ഞു. പിന്നെ ഞാനെന്തിനുശ്രമിച്ചുകൊണ്ടേ 
യിരിക്കുന്നു? ഞാന്‍ പറയുന്നു, മറന്നു കളയുക! 

ഞാനെന്നെ മഞ്ഞില്‍ കുളിപ്പിച്ചാലും സോ 
പ്പുകൊണ്ട്‌ കൈകള്‍ കഴുകിയാലും, 

31ദൈവം എന്നെ ചെളിക്കുണ്ടില്‍ തള്ളിയിടും. 
അപ്പ്പോഴെന്‍്റെ വസ്ത്രങ്ങള്‍പോലും എന്നെ 
വെറുക്കും. 

32ദൈവം എന്നെപ്പോലൊരു മനുഷ്യനല്ല. അ 
തിനാലവനോടു മറുപടി പറയാന്‍ എനിക്കാ 
വില്ല. ഞങ്ങള്‍ക്കൊരുമിച്ചു കോടതിയില്‍ 
കണ്ടുമുട്ടാനുമാകില്ല. 

3ാഇരുവരുടെയുമിടയില്‍ ഒരു മധ്യസ്ഥനുണ്ടാ 
യിരുന്നെങ്കില്‍! ഞങ്ങള്‍ക്കിടയില്‍ ന്യായവിധി 
നടത്താനാരെങ്കിലും ഉണ്ടായിരുന്നെങ്കില്‍! 

34്ദൈവത്തിനന്‍െറ ശിക്ഷാദണ്ഡ്‌ ആരെങ്കിലും 
എടത്തുകൊണ്ടുപോയിരുന്നെങ്കില്‍! 
ദൈവം എന്നെ അധികം ഭയപ്പെടുത്തുകയില്ല. 

35അപ്പോള്‍ ദൈവത്തെ ഭയക്കാതെ എനിക്കു 
പറയാനുള്ളതു പറയാമല്ലോ. എന്നാലിപ്പോളെ 
നിക്കതു സാദ്ധ്യമല്ല. 











] ഞാനെന്‍റെ ജീവിതത്തെത്തന്നെ വെറു 

ക്കുന്നു. അതിനാല്‍ ഞാന്‍ എനന്‍റെപരാ 
തി തുറന്നുപറയും. എന്‍െറ മനസ്സുനീറുകയാ 
ണ്‌, അതിനാല്‍ ഞാനിപ്പോള്‍ സംസാരിക്കും. 

ഞാന്‍ ദൈവത്തോടിങ്ങനെ പറയും: 
“എന്നില്‍ പഴിചാരരുത്‌! എന്നോടു പറയൂ, 
ഞാനെന്തു തെറ്റാണു ചെയ്തത്‌? എനിക്കെ 
തിരെ നിനക്കെന്താണുള്ളത്‌? 


522 


3ദൈവമേ, എന്നെ വേദനിപ്പിക്കുന്നതില്‍ നീ 
സന്തോഷിക്കുന്നുവോ? നീ സൃഷ്ടിച്ചതിനെ 
ശ്രദ്ധിക്കാത്തതുപോലെ തോന്നുന്നു! അല്ലെ 
ങ്കില്‍, ദുഷ്ടരുടെ പദ്ധതികളില്‍ നീ ആഹ്റ്റാദി 
ക്കുന്നുണ്ടാവാം? 

“ദൈവമേ, നിന്‍െറ കണ്ണുകള്‍ മനുഷ്യരുടേതാ 
ണോ? മനുഷ്യരെപ്പോലെയാണോ നീ കാര്യ 
ങ്ങള്‍ കാണുന്നത്‌? 

നിന്‍െറ ജീവിതം ഞങ്ങളുടേതുപോലെ ഫ്ര 
സ്വമാണോ? നിന്‍െറ ജീവിതം മനുഷ്യജീവിതം 
പോലെ ഹ്രസ്വമോ? അല്ല! പിന്നെ നിനക്കെ 
ങ്ങനെ ഇതിനെക്കുറിച്ചറിയാം? 

6എനന്‍െറ തെറ്റിനെ നീ തെരയുന്നു. എന്‍െറ 
പാപത്തെ നീ തെരയുന്നു. 

"ഞാന്‍ നിഷ്കളങ്കനെന്നു നിനക്കറിയാം. പ 
ക്ഷേ നിന്‍െറ കരുത്തില്‍നിന്നും എന്നെ രക്ഷി 
ക്കാനാര്‍ക്കുമാവില്ല. 

ദൈവമേ, നിന്‍െറ കൈകളാണ്‌ എന്നെ സ്പ 
ഷ്ടിച്ചതും എന്‍െറദേഹത്തിനു രൂപം കൊടുത്ത 
തും. എന്നാലിപ്പോള്‍ അവ എന്നോടടുത്ത്‌ 
എന്നെ നശിപ്പിക്കുന്നു. 

“ദൈവമേ, കളിമണ്ണുകൊണ്ടാണു നീയെന്നെ 
സൃഷ്ടിച്ചത്‌ എന്നു നീ ഓര്‍ക്കുക. നീയെന്നെ 
വീണ്ടും കളിമണ്ണാക്കുമോ? 

10നീയെന്നെ പാലുപോലെ പകര്‍ന്നൊഴിക്കു 
ന്നു. പാല്‍ക്കട്ടിയുണ്ടാക്കുന്നവനെപ്പോലെ നീ 
യെന്നെ കടഞ്ഞെടുക്കുന്നു. 

നീയെനിക്ക്‌ എല്ലുകളും പേശികളും തന്നു. 
എന്നിട്ടു നീ എന്നെ മാംസവും ത്വക്കും കൊണ്ടു 
പൊതിഞ്ഞു. 

2നീയെനിക്കു ജീവന്‍ നല്‍കുകയും എന്നോ 
ടു വളരെ കാരുണ്യം കാട്ടുകയുംചെയ്തു. നീ 
എന്നെ പരിപാലിക്കുകയും എന്‍െറ ആത്മാ 
വിനുമേല്‍ ദൃഷ്ടിവയ്ക്കുകയും ചെയ്തു. 

13എന്നാലും ഇതാണു നീ നിന്‍െറ ഹൃദയ 
ത്തില്‍ ഒളിപ്പിച്ചുവച്ചത്‌. നീ നിന്‍െറ ഹൃദയത്തി 
ലൊളിപ്പിച്ചുവച്ച പദ്ധതിയെന്തെന്നു ഞാനറി 
യുന്നു. അതെ, നിന്‍െറ ഉള്ളിലിതാണെന്നെനി 
ക്കറിയാം. 

4്ഞാന്‍ പാപം ചെയ്തെങ്കില്‍, എന്നെ വീ 
ക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നിനക്ക്‌ എന്‍െറ തെറ്റി 
ന്‌ എന്നെ ശിക്ഷിക്കാം. 

പാപം ചെയ്യുമ്പോള്‍ ഞാന്‍ അപരാധിയാ 
കുന്നു, എനിക്കുയാതനയുണ്ടാകും. പക്ഷേ 
ഞാന്‍ നിഷ്കളങ്കനെങ്കിലും എനിക്കു തലയു 
യര്‍ത്താനാവില്ല! കാരണം, ഞാനത്രമാത്രം അപ 
മാനിതനാണ്‌. 

1എനിക്കേതെങ്കിലും വിജയമുണ്ടായി ഞാന 
ഹങ്കരിച്ചാല്‍, വേട്ടക്കാരന്‍ സിംഹത്തെ വേട്ടയാ 
ടുമ്പോലെ നീയെന്നെ വേട്ടയാടുന്നു. നീ വീ 
ണ്ടും നിന്‍െറ ശക്തി എന്‍െറ നേര്‍ക്കു കാട്ടുന്നു. 

17ഞാന്‍ അപരാധിയാണെന്നു തെളിയിക്കാന്‍ 
നിന്‍െറ പക്കല്‍ ആളുകളെപ്പോഴുമുണ്ട്‌. ഒന്നൊ 
ന്നായി എനിക്കെതിരെ സൈന്യങ്ങളെ അയ 
യ്ക്കുന്നതുപോലെ പലവിധത്തില്‍ നീ നിന്‍െറ 
കോപം വീണ്ടും വീണ്ടും എനിക്കെതിരെ 
കാട്ടുന്നു. 

18അതിനാല്‍, ദൈവമേ, നീയെന്തിനെന്നെ 
ജനിക്കാനനുവദിച്ചു? ആരെങ്കിലും എന്നെ കാ 
ണുംമുന്വേ ഞാന്‍ മരിച്ചിരുന്നെങ്കില്‍ എന്നു ഞാ 
നാഗ്രഹിക്കുന്നു! 

ഞാനൊരിക്കലും ജീവിക്കാതിരുന്നെങ്കില്‍ 
എന്നു ഞാനാശിക്കുന്നു. എന്‍െറ അമ്മയുടെ 
ഗര്‍ഭപാത്രത്തില്‍നിന്നും നേരെ കല്ലറയിലേക്കു 























523 


ഞാന്‍ എടുക്കപ്പെട്ടിരുന്നെങ്കില്‍ എന്നും ഞാ 
നാശിക്കുന്നു. 

20% എനന്‍െറെ ജീവിതം ഏറെക്കുറെ അവസാനി 
ചിരിക്കുന്നു. അതിനാലെന്നെ വെറുതെ വിടൂ! 

21ആരും തിരികെപ്പോരാത്ത ഇരുട്ടിനന്‍െറയും 
മരണത്തിന്‍െറയും ആ സ്ഥലത്തേക്കു ഞാന്‍ 
പോകുംമുമ്പ്‌ എനിക്കവശേഷിക്കുന്ന അല്പസമ 
യം ഞാനാസ്വദിക്കുട്ടെ. 

2ആര്‍ക്കും കാണാനാവാത്ത, ഇരുട്ടും നിഴ 
ലുകളും ആശയക്കുഴപ്പവും നിറഞ്ഞ, വെളിച്ചം 
പോലും ഇരുട്ടുപോലെയായ ആ സ്ഥലത്തേക്കു 
പോകുംമുമ്പ്‌ ഞാനെന്‍റെ അവശേഷിക്കുന്ന 
അല്പസമയം ആസ്്വദിക്കട്ടെ.”” 





സോഫര്‍ ഇയ്യോബിനോടു സംസാരിക്കുന്നു 
] അപ്പോള്‍ നയമാത്യനായ സോഫര്‍ ഇ 

യ്യോബിനോടു പ്രതികരിച്ചു. അയാള്‍ 
പറഞ്ഞു, 

2“ഈ വാക്പ്രവാഹത്തിനു മറുപടി പറയേ 
ണ്ടതു തന്നെ! ഈ വാക്കുകള്‍ കൊണ്ട്‌ ഇയ്യോബ്‌ 
നീതിമാനാണെന്നു നീ കരുതുന്നുവോ? ഇല്ല! 

നിനക്കുള്ള മറുപടി ഞങ്ങള്‍ക്കില്ലെന്നാണോ 
ഇയ്യോബേ നീ കരുതുന്നത്‌? നീ ദൈവത്തെ 
പുച്ഛിക്കുമ്പോള്‍ ആരും നിന്നെ താക്കീതു 
ചെയ്യില്ലെന്നാണോ നീ കരുതുന്നത്‌? 

എന്‍െറ വാദങ്ങള്‍ ശരിയാണ്‌. ഞാന്‍ നിര്‍ 
മ്മലനെന്നു നീ അറിയുന്നു” എന്നു നീ ദൈവ 
ത്തോടു പറയുന്നു. 

ഇയ്യോബേ, നീ തെറ്റുകാരനാണെന്ന്‌ ദൈവം 
നിന്നോടു മറുപടി പറഞ്ഞെങ്കില്‍! 

ജ്ഞാനരഹസ്യങ്ങള്‍ ദൈവം നിനക്കു പറ 
ഞ്ഞുതന്നെങ്കില്‍! എല്ലാ കഥകള്‍ക്കും രണ്ടു വ 
ശങ്ങളുണ്ടെന്ന്‌ അവന്‍ നിനക്കു പറഞ്ഞുതന്നെ 
ങ്കില്‍. ഇയ്യോബേ, എന്നെ ശ്രവിക്കുക. ദൈവം 
നിന്നെ വേണ്ടപോലെ ശിക്ഷിക്കുന്നില്ല. 

7ഇയ്യോബേ, നീ യഥാര്‍ത്ഥത്തില്‍ ദൈവ 
ത്തെ മനസ്സിലാക്കിയെന്ന്‌ സ്വയം കരുതുന്നു 
വോ? സര്‍വ്വശക്തനായ ദൈവത്തെ മനസ്സിലാ 
ക്കാന്‍ നിനക്കാകുന്നില്ല. 

&സ്വര്‍ഗ്ഗത്തില്‍ ഉള്ളതിനെപ്പറ്റി നിനക്ക്‌ ഒന്നും 
ചെയ്യാനാവില്ല! പാതാളത്തെപ്പറ്റിയും നിനക്ക്‌ 
ഒന്നുമറിയില്ല. 

ദൈവം ഭൂമിയെക്കാള്‍ മഹത്തും സമുദ്രത്തെ 
ക്കാള്‍ വലുതുമായിരിക്കും. 

10ദൈവം നിന്നെ ബന്ധിച്ച്‌ കോടതിയില്‍ 
കൊണ്ടുവന്നാല്‍ ആര്‍ക്കും അവനെ തടയാനാ 
കില്ല. 

വവിലകെട്ടവനാരെന്ന്‌ സത്യത്തില്‍ ദൈവ 
മറിയുന്നു. തിന്മ കാണുമ്പോള്‍ ദൈവമത്‌ ഓര്‍ 
മ്മിക്കുന്നു. 

2ഒരു കാട്ടുകഴുത മനുഷ്യനു ജന്മം നല്‍കില്ല. 
വിഡ്ഡിയായവന്‍ ഒരിക്കലും വിവേകമുണ്ടാ 
കില്ല. 

13എന്നാല്‍ ഇയ്യോബേ, നീ ദൈവത്തെ മാത്രം 
സേവിക്കാന്‍ നിന്‍റെ ഹൃദയം സജ്ജമാക്കൂ. നി 
നന്‍െറകരങ്ങള്‍ അവന്‍െറ നേര്‍ക്ക്‌ ഉയര്‍ത്തി അവ 
നെ ആരാധിക്കുക. 

14നിന്‍െറ വീട്ടിലുള്ള പാപത്തെ ഉപേക്ഷി 
ക്കുക. നിന്‍െറകൂടാരത്തില്‍ ദുഷ്ടതയെ പൊറു 

ക്കരുത്‌. 

15അപ്പോള്‍ നിനക്കു ലജ്ജകൂടാതെ ദൈവ 
ത്തെ നോക്കാം. ഭയംകൂടാതെ നിനക്കു നിവര്‍ 
ന്നു നില്‍ക്കാം. 

16അപ്പോള്‍ നിനക്ക്‌ നിന്‍െറ യാതനകള്‍ മറ 























ഇയ്യോബ്‌ 10:20-12:14 


ക്കാം. ഒഴുകിപ്പോകുന്ന വെള്ളം പോലെയാകും 
നിന്‍െറ ദുരിതങ്ങള്‍. 

17അപ്പോള്‍ നിന്‍െറ ജീവിതം ഉച്ചസൂര്യനെ 
ക്കാള്‍ ജ്വലിക്കും. ജീവിതത്തിന്‍െറ ഏറ്റവുമിരു 
ണ്ട സമയംപോലും പ്രഭാതസൂര്യനെപ്പോലെ 
തിളങ്ങും. 

18അപ്പോള്‍ നിനക്കു സുരക്ഷിതത്വമനുഭവമാ 
കും. കാരണം, Aro പ്രത്യാശയുണ്ടാകും. 
ദൈവം നിന്നെ പരിപാലിക്കുകയും നിനക്കു 
വിശ്രമം തരികയും ചെയ്യും. 

19നിനക്കു കിടക്കാം, ആരും നിന്നെ ശല്യപ്പെടു 
ത്തുകയില്ല. അനേകര്‍ സഹായത്തിനായി നി 
ന്നെ സമീപിക്കും. 

ദുഷ്ടര്‍ സഹായം തേടുമെങ്കിലും അവര്‍ 
ദുരിതങ്ങളില്‍നിന്നും രക്ഷപ്പെടില്ല. അവരുടെ 
പ്രത്യാശ മരണത്തിലേക്കേ നയിക്കൂ.” 


ഇയ്യോബ്‌ സോഫരിനു മറു പടി നല്‍കുന്നു 
12 അപ്പോള്‍ ഇയ്യോബ്‌ അവരോടു മറുപടി 
പറഞ്ഞു: 

“നിങ്ങള്‍ മാത്രമേ ജ്ഞാനികളായുള്ളു വെന്ന്‌ 
നിങ്ങള്‍ ചിന്തിക്കുന്നുവെന്ന്‌ എനിക്കുറപ്പുണ്ട്‌. 
നിങ്ങള്‍ മരിക്കുമ്പോള്‍ ജ്ഞാനവും നിങ്ങളോ 
ടൊപ്പം മറയുമെന്നാണ്‌ നിങ്ങളുടെ ധാരണ. 

എന്നാല്‍ എന്‍െറമനസ്സും നിങ്ങളുടേതു പോ 
ലെ നല്ലതുതന്നെ. ഞാനും നിങ്ങളെപ്പോലെ 
സമര്‍ത്ഥനാണ്‌. ഇതു സത്യമാണെന്ന്‌ ആര്‍ക്കും 
കാണാം. 

“എന്‍െറ സ്നേഹിതന്മാരിപ്പോള്‍ എന്നെ പ 
രിഹസിക്കുന്നു. അവര്‍ പറയുന്നു, “അവന്‍ ദൈ 
വത്തോടു പ്രാര്‍ത്ഥിച്ചു, അവനുത്തരം കിട്ടുക 
യുംചെയ്തു. അതിനാലാണ്‌ അവന്‍ ഈ ദുരിത 
ങ്ങളൊക്കെയും സംഭവിച്ചത്‌.” ഞാന്‍ നല്ലവനും 
നിഷ്കളങ്കനുമാകുന്നു. എന്നിട്ടും അവരെന്നെ 
പരിഹസിക്കുന്നു. 

ടദുരിതങ്ങളില്ലാത്തവര്‍ അതുള്ളവരെ പരിഹ 
സിക്കുന്നു. വീഴുന്നവനെ അവര്‍ ഇടിക്കുന്നു. 

കേള്ളന്മാരുടെ കൂടാരങ്ങളില്‍ അല്ലലില്ല. ദൈ 
വത്തെ ക്രുദ്ധനാക്കുന്നവ൯ന്‍ സമാധാനത്തില്‍ 
കഴിയുന്നു. അവരുടെ ഏകദൈവം അവന്‍െറ 
സ്വന്തം കരുത്താകുന്നു. 

പക്ഷേ, മൃഗങ്ങളോടു ചോദിക്കു, അവ 
നിങ്ങളെ പഠിപ്പിക്കും. ആകാശത്തിലെ പക്ഷി 
കളോടു ചോദിക്കൂ, അവ നിങ്ങള്‍ക്കു പറഞ്ഞു 
തരും. 

ലില്‍ ഭൂമിയോടുചോദിക്കൂ, അതു നി 
ങ്ങളെ പഠിപ്പിക്കും. അല്ലെങ്കില്‍ സമുദ്രത്തിലെ 
മത്സ്യങ്ങള്‍ തങ്ങളുടെ അറിവു നിങ്ങള്‍ക്കു 
പറഞ്ഞുതരട്ടെ. 

യഹോവയാണ്‌ അവയെല്ലാം സൃഷ്ടിച്ചതെ 
ന്ന്‌ എല്ലാവര്‍ക്കുമറിയാം. 

10ജീവിക്കുന്ന എല്ലാ മൃഗങ്ങളും ശ്വസിക്കുന്ന 
ഓരോ മനുഷ്യനും ദൈവത്തിന്‍െറ ശക്തിക്കു 
കീഴിലാണ്‌. 

പക്ഷേ നാവ്‌ ഭക്ഷണം രൂചിക്കുമ്പോലെ 
കാത്‌ വാക്കുകള്‍ പരീക്ഷിക്കുന്നു. 

12“വൃദ്ധര്‍ ജ്ഞാനികളാണ്‌. പ്രായാധിക്യം ധാ 
രണാശക്തിയെ വര്‍ദ്ധിപ്പിക്കുന്നു,” എന്നിങ്ങനെ 
നാം പറയുന്നു. 

13ഇയ്യോബ്‌ തുടര്‍ന്നു, “ജ്ഞാനവും ശക്തിയും 
ദൈവത്തിന്‍േറതാകുന്നു. നല്ല ഉപദേശവും ധാ 
രണാശക്തിയും അവന്‍റതാകുന്നു. 

14ദൈവം നശിപ്പിക്കുന്നതു പുനര്‍നിര്‍മ്മി 
ക്കാന്‍ മനഷ്യനുകഴിയില്ല. ദൈവം തടവിലിടു 














ഇയ്യോബ്‌ 12:15-13:28 


ന്നവനെ മോചിപ്പിക്കാന്‍ മനുഷ്യനു കഴിയില്ല. 
ദെവം മഴയെ പിടിച്ചുവച്ചാല്‍ ഭൂമിവറ്റി 
വരളും. മഴയെ ദൈവം തുറന്നുവിട്ടാല്‍ ഭൂമിയില്‍ 
പ്രളയമാകും. 

16ദൈവം ശക്തനാണ്‌, അവനെപ്പോഴും വിജ 
യിക്കുന്നു. വിജയികളും പരാജിതരും ദൈവത്തി 
ന്‍റതാകുന്നു. 

ഉപദേഷ്ടാക്കളുടെ അറിവ്‌ ദൈവം തകര്‍ 
ക്കുന്നു. നേതാക്കളെ വിഡ്ഡിവേഷം കെട്ടിക്കു 
കയും ചെയ്യുന്നു. 

8രാജാക്കന്മാര്‍ തടവിലാക്കുന്നവരെ ദൈവം 
സ്വതന്ത്രരാക്കുകയും കരുത്തരാക്കുകയും 
ചെയ്യും. 

19ഉന്നതസ്ഥാനങ്ങളില്‍ ഇരിക്കുന്ന പുരോഹി 
തന്മാരെ അവരുടെ ശക്തമായ സ്ഥാനങ്ങളില്‍ 
നിന്നും ദൈവം നീക്കം ചെയ്യും. 

20വിശ്വസ്ത ഉപദേഷ്ടാക്കളെ ദൈവം മനനി 
കളാക്കുന്നു. വൃദ്ധരുടെ ജ്ഞാനം അവന്‍ എടു 
ത്തുകളയുന്നു. 

2നേതാക്കളെ ദൈവം അപ്രധാനരാക്കുന്നു. 
ഭരണാധികാരികളുടെ ശക്തി അവന്‍ എടുത്തു 
കളയുന്നു. 

22ഏറ്റവും ഇരുണ്ടരഹസ്യങ്ങള്‍പോലും ദൈ 
വം അറിയുന്നു. മരണംപോലെ ഇരുണ്ടയിടങ്ങ 
ളിലേക്കവ൯ പ്രകാശമയയ്ക്കുന്നു. 

രാഷ്ട്രങ്ങളെ ദൈവം വലുതും പ്രബലവു 
മാക്കുന്നു. എന്നിട്ടവന്‍ അവയെ നശിപ്പിക്കുന്നു. 
രാഷ്ട്രങ്ങളെ അവന്‍ വളരാനനുവദിക്കുന്നു, 
അനന്തരം അവയുടെ ജനങ്ങളെ ചിതറിക്കുന്നു. 

24നേതാക്കളെ ദൈവം വിഡ്ഡികളാക്കുന്നു. 
അവരെ അവന്‍ മരുഭൂമിയില്‍ അലഞ്ഞുതിരി 
യുന്നവരാക്കുന്നു. 

ഇരുട്ടില്‍ തപ്പിത്തടയുന്നവനെപ്പോലെയാ 
ണ്‌ ആ നേതാക്കള്‍. താനെവിടേക്കു പോകുന്നു 
വെന്നറിയാത്ത കുടിയനെപ്പോലെയാണവര്‍.” 














ഇയ്യോബു പറഞ്ഞു, “ഇതെല്ലാം ഞാന്‍ 
] മുമ്പേതന്നെ കണ്ടു. നീ പറയുന്നതെല്ലാം 
ഞാന്‍ ഇതിനകം കേട്ടിരിക്കുന്നു. എനിക്കതെ 
ല്ലാം മനസ്സിലായി. 2നിനന്‍െറെ അത്രയുംതന്നെ 
എനിക്കറിയാം. ഞാനും നിന്നെപ്പോലെ സമര്‍ 
ത്ഥനാകുന്നു. 3എന്നാല്‍ നിന്നോടു തര്‍ക്കിക്കാന്‍ 
ഞാനില്ല. സര്‍വ്വശക്തനായ ദൈവത്തോടാണെ 
നിക്കു സംസാരിക്കേണ്ടത്‌. എന്‍െറ പ്രശ്നങ്ങ 
ളെപ്പറ്റി എനിക്കു ദൈവത്തോടു തര്‍ക്കിക്കണം. 
4 എന്നാല്‍ നിങ്ങള്‍ മൂവരും നിങ്ങളുടെ അറിവി 
ല്ലായ്മയെ കള്ളങ്ങള്‍കൊണ്ടു മൂടിവയ്ക്കാന്‍ 
ശ്രമിക്കുകയാണ്‌. ആരെയും സുഖപ്പെടുത്താന്‍ 
കഴിയാത്ത കൊള്ളരുതാത്ത വൈദ്യന്മാരെപ്പോ 
ലെയാണ്‌ നിങ്ങള്‍. നിങ്ങള്‍ വായടച്ചിരുന്നെ 
ങ്കില്‍! നിങ്ങള്‍ക്കു ബുദ്ധിപൂര്‍വ്വം ചെയ്യാന്‍ കഴി 
യുന്ന ഏകകാര്യം അതായിരിക്കും. 

6ഇനി, എന്‍െറ വാദം കേള്‍ക്കുക. എനിക്കു 
പറയാനുള്ളതു കേള്‍ക്കുക. 

"നിങ്ങള്‍ ദൈവത്തിനുവേണ്ടി നുണപറയു 
കയാണോ? ഈ നുണകള്‍ പറയാനാണു 
ദൈവം നിങ്ങളോടാവശ്യപ്പെട്ടതെന്നു നിങ്ങള്‍ 
സത്യമായും വിശ്വസിക്കുന്നുവോ? 

എനിക്കെതിരെ നിങ്ങള്‍ ദൈവത്തിനുവേ 
ണ്ടി നിലകൊള്ളുകയാണോ? നിങ്ങള്‍ നീതി 
യല്ല ചെയ്യുന്നത്‌-അവന്‍ ദൈവമായതുകൊണ്ട്‌ 
നിങ്ങള്‍ ദൈവത്തിന്‍െറ പക്ഷം പിടിക്കുക 
യാണ്‌. 

ദൈവം നിങ്ങളെ വളരെ അടുത്തുനിരീക്ഷി 

















524 


ച്ചാല്‍ നിങ്ങള്‍ നേരുള്ളവരെന്ന്‌ അവന്‍ തെളി 
യിക്കുമോ? ജനങ്ങളെ പറ്റിക്കുന്നതുപോലെ 
ദൈവത്തെയും പറ്റിക്കാമെന്ന്‌ നിങ്ങള്‍ സത്യ 
ത്തില്‍ കരുതുന്നുണ്ടോ? 

10ഒരുവന്‍െറ പ്രാധാന്യം കണക്കിലെടുത്ത്‌ 
കോടതിയില്‍ നിങ്ങളവനന്‍െറ പക്ഷം പിടി 
ച്ചാല്‍ ദൈവം നിങ്ങളെ വിമര്‍ശിക്കുമെന്നറി 
യുക. 

1ദൈവത്തിന്‍െറ മഹത്വം നിങ്ങളെ ഭയപ്പെ 
ടുത്തുന്നു. നിങ്ങള്‍ക്കവനെ ഭയമാണ്‌. 

12നിങ്ങളുടേത്‌ കഴമ്പില്ലാത്ത വാദമാണ്‌. 
നിങ്ങളുടെ മറുപടികള്‍ വിലകെട്ടവയാണ്‌. 

13മിണ്ടാതിരിക്ക്‌, ഞാന്‍ പറയട്ടെ! എനിക്കു 
സംഭവിക്കുന്നതൊക്കെ ഞാന്‍ സ്വീകരിക്കുന്നു. 

4ഞാനെന്നെത്തന്നെ അപകടപ്പെടുത്തുക 
യും എനെറെ ജീവന്‍ എനന്‍െെറതന്നെ കൈകളി 
ലെടുക്കുകയും ചെയ്യുന്നു. 

ദൈവം എന്നെ കൊന്നാലും ഞാന്‍ തുടര്‍ 
ന്നും ദൈവത്തില്‍ ആശ്രയിക്കും. എന്നാല്‍ അവ 
ന്‍െറ മുഖത്തുനോക്കി ഞാനെന്നെ ന്യായീക 
രിക്കും. 

16ദൈവം എന്നെ ജീവനോടെ വിടുന്നെങ്കില്‍ 
അതിനു കാരണം, എനിക്കുധൈര്യമായി സം 
സാരിക്കാന്‍ കഴിഞ്ഞു എന്നതായിരിക്കും. ദുഷ്ട 
ന്മാര്‍ ഒരിക്കലും ദൈവത്തെ മുഖാമുഖം കാ 
ണാന്‍൯ ധൈര്യപ്പെടില്ല. 

17ഞാന്‍ പറയുന്നതു ശ്രദ്ധയോടെ കേള്‍ക്കു 
ക, ഞാന്‍ വിശദീകരിക്കട്ടെ. 

18ഞാനിപ്പോള്‍ എന്നെ ന്യായീകരിക്കാന്‍ ത 
യാറാണ്‌. ഞാനെന്‍റെ വാദങ്ങള്‍ സൂക്ഷ്മത 
യോടെ അവതരിപ്പിക്കും. ഞാനാണു ശരിയെ 
ന്നു തെളിയിക്കപ്പെടുമെന്നെനിക്കറിയാം. 

ഞാന്‍ തെറ്റുകാരനാണെന്നു തെളിയിക്കാന്‍ 
ആര്‍ക്കെങ്കിലും കഴിഞ്ഞാല്‍ അപ്പോള്‍ത്തന്നെ 
ഞാന്‍ വായടയ്ക്കാം. 

20ദൈവമേ, എനിക്കു രണ്ടു കാര്യങ്ങള്‍മാത്രം 
തരിക. അപ്പോള്‍ ഞാനങ്ങയില്‍നിന്നും ഒളി 
ക്കുകയില്ല: 

21എന്നെ ശിക്ഷിക്കുന്നതു നിര്‍ത്തുക, നിന്‍െറ 
ഭീകരതകള്‍ കൊണ്ടെന്നെ ഭയപ്പെടുത്തുന്നതും 
നിര്‍ത്തുക. 

മാഎന്നിട്ട എന്നെ വിളിക്കൂ, ഞാന്‍ നിന്നോടു 
മറുപടി പറയാം. അല്ലെങ്കില്‍ ഞാന്‍ സംസാരി 
ക്കാം, നീ മറുപടി പറയുക. 

ഞാനെത്ര പാപങ്ങള്‍ചെയ്തു? ഞാന്‍ ചെ 
യ്ത തെറ്റെന്താണ്‌? എന്‍െറ പാപങ്ങളും തെറ്റു 
കളും എനിക്കു കാട്ടിത്തരിക. 

24ദൈവമേ, നീയെന്താണെന്നെ ഒഴിവാക്കു 
ന്നത്‌? എന്താണെന്നെ നിന്‍െറ ശത്രുവിനെപ്പോ 
ലെ കരുതുന്നത്‌? 28നീ എന്നെ ഭയപ്പെടുത്താന്‍ 
ശ്രമിക്കുകയാണോ? കാറ്റില്‍ പറക്കുന്ന വെറും 
ഒരു ഇലയാണു ഞാന്‍. ഒരു വെറും കച്ചിത്തു 
രുമ്പിനെയാണ്‌ നീ ആക്രമിക്കുന്നത്‌! 

2%ദൈവമേ, നീയെനിക്കെതിരെ ഒരുപാട്‌ ശ 
കാരം ചൊരിഞ്ഞു. എന്‍െറ യൌവനത്തില്‍ 
ഞാന്‍ ചെയ്ത പാപങ്ങള്‍ക്ക്‌ നീയെന്നെ 
ശിക്ഷിക്കുകയാണോ? 

27എന്‍റെറ കാലുകള്‍ക്കു നീചങ്ങലയിട്ടു. എ 
ന്‍െറ ഓരോ കാല്‍വയ്പും നീ നിരീക്ഷിക്കുന്നു. 
എന്‍റെ ഓരോ ചലനവും നീ നിരീക്ഷിക്കുന്നു. 
28അങ്ങനെ ഞാന്‍ ജീര്‍ണ്ണിച്ചുകൊണ്ടിരിക്കു 
ന്ന ഒരു തടിക്കഷണം പോലെ, ചിതല്‍ തിന്ന 
വസ്ത്രം പോലെ ദുര്‍ബ്ലനായിക്കൊണ്ടിരിക്കു 


9 


ന്നു. 




















525 ഇയ്യോബ്‌ 14:1-15:15 
] ഇയ്യോബു പറഞ്ഞു, “നമ്മളെല്ലാം മനു തുപോലെതന്നെ നീ ഒരുവന്‍െറ പ്രത്യാശയെ 
ഷ്ൃജീവികളാണ്‌. നമ്മുടെ ജീവിതം തകര്‍ക്കുന്നു. 


ഹ്രസ്വവും പ്രശ്നസങ്കീര്‍ണ്ണവുമാണ്‌. മമനുഷ്യ 
ജീവിതം ഒരു പൂവുപോലെയാണ്‌. അവന്‍ 
വേഗം വളരുകയും പിന്നെ പട്ടുപോവുകയും 
ചെയ്യുന്നു. മനുഷ്യന്‍െറ ജീവിതം, അല്പനേരം 
തങ്ങിനില്‍ക്കുകയും പിന്നെ മാഞ്ഞുപോവുക 
യും ചെയ്യുന്ന ഒരു നിഴലുപോലെയാണ്‌. 
അതാണു സത്യം. പക്ഷേ ദൈവമേ, ഒരു മനു 
ഷ്യനായ എന്നെ നീ നോക്കുകില്ലേ? എന്നോ 








ടൊപ്പം കോടതിയില്‍വരികയില്ലേ? നമുക്ക 
വിടെ നമ്മുടെ വാദങ്ങള്‍ നിരത്താം. 
“ശുദ്ധമായവയ്‌ ക്കും അഴുക്കു നിറഞ്ഞവ 





യ്ക്കും പൊതുവായി എന്താണ്‌? ഒന്നുമില്ല! 

തനുഷ്യജീവിതം പരിമിതികളുള്ളതാണ്‌. ദൈ 
വമേ, ഒരു മനുഷ്യന്‍ എത്രത്തോളം ജീവിക്കണ 
മെന്ന്‌ നീ നിശ്ചയിക്കുന്നു. മനുഷ്യന്‌ നീ ആ 
പരിമിതികള്‍ നിശ്ചയിക്കുന്നു. ആര്‍ക്കുമതു മാ 
റ്റിമറിക്കാനാവില്ല. 

അതിനാല്‍ ദൈവമേ, ഞങ്ങളില്‍നിന്നും ക 
ണ്ണെടുക്കൂ. ഞങ്ങളെ വെറുതെവിടുക. ഞങ്ങ 
ളുടെ കാലം കഴിയുംവരെ യാതനനിറഞ്ഞ ഈ 
ജീവിതം ഞങ്ങളാസ്വദിച്ചുകൊള്ളട്ടെ. 

ഒരു മരത്തിന്‌ ചില പ്രതീക്ഷയുണ്ട്‌. വെട്ടി 
യാല്‍ അതിനൂവീണ്ടും വളരാം. അത്‌ പുതിയ 
ശാഖകള്‍ മുളപ്പിച്ചുകൊണ്ടിരിക്കും. 

8അതിന്‍െറ വേരുകള്‍ക്ക്‌ മണ്ണിനടിയില്‍ വയ 
സ്റാകുകയും അതിന്‍െറ തണ്ട ചെളിയില്‍ മരി 
ക്കുകയും ചെയ്യും. 

പക്ഷേ വെള്ളത്തില്‍ അതു വീണ്ടും വളരും. 
ഒരു പുതിയ ചെടിയെപ്പോലെ അതിനു ശാഖ 
കള്‍ വളരും. 

10പക്ഷേ മനുഷ്യന്‍ മരിച്ചാല്‍ കഴിഞ്ഞു! മനു 
ഷ്യന്‍ മരിക്കുമ്പോള്‍ അവന്‍ പോയിക്കഴിഞ്ഞു. 

11നദികള്‍ വറ്റിവരളുന്നതുവരെ സമുദ്രത്തി 
ലെ ജലം മുഴുവന്‍ നിനക്കുവലിച്ചെടുക്കാനാ 
യേക്കും. എന്നാലും മനുഷ്യന്‍ മരിച്ചുതന്നെ കിട 
ക്കും. 

12ഒരു വ്യക്തി മരിക്കുമ്പോള്‍ അവന്‍ നിലത്തു 
കിടക്കുകയും എഴുന്നേല്‍ക്കാതിരിക്കുകയും ചെ 
യുന്നു. മരിച്ച മനുഷ്യന്‍ എഴുന്നേല്‍ക്കുന്നതിനു 
മുമ്പ്‌ ആകാശങ്ങള്‍ അപ്രത്യക്ഷമാകും. ഇല്ല. 
ആ ഉറക്കത്തില്‍നിന്നും ജനങ്ങള്‍ ഉണര്‍ന്നെ 
ണീക്കില്പ. 

13“നീ എന്നെ എന്‍െറ കുഴിമാടത്തിലൊളിപ്പി 
ച്ചെങ്കില്‍! നിന്‍െറ കോപം മുഴുവന്‍ ആറുന്ന 
തുവരെ നീയെന്നെ അവിടെ ഒളിപ്പിച്ചെങ്കില്‍. 
അപ്പോള്‍ എന്നെ ഓര്‍മ്മിക്കാന്‍ നിനക്കൊരു 
സമയം തെരഞ്ഞെടുക്കാം. 

14ഒരു വ്യക്തി മരിച്ചാല്‍ വീണ്ടും ജീവിക്കുമോ? 
ഞാന്‍ സ്വതന്ത്രനാക്കപ്പെടുന്ന കാലംവരെ 
ഞാന്‍ ആകാംക്ഷയോടെ കാത്തിരിക്കും. 

ദൈവമേ, നീയെന്നെ വിളിക്കും. ഞാന്‍ 
നിനക്കു മറുപടി തരും. പിന്നെ, നീ സൃഷ്ടിച്ചവ 
നായ ഞാന്‍ നിനക്ക്‌ പ്രധാനിയുമായിരിക്കും. 

16 എനെറെ ഓരോ കാല്‍വയ്പും നീ കാണുന്നു. 
എന്നാല്‍ എന്‍െറ പാപങ്ങള്‍ നീ ഓര്‍മ്മിക്കില്ല. 

17എന്‍റെറ പാപങ്ങളെല്ലാം ഒരു സഞ്ചിയില്‍ 
മൂടിക്കെട്ടി മുദ്രവച്ച്‌ നീ എറിഞ്ഞുകളയുക! 

18പര്‍വ്വതങ്ങള്‍ തകര്‍ന്നുവീഴുന്നു. വമ്പന്‍ പാ 
റകള്‍ പൊട്ടിവീഴുന്നു. 

19ംല്പുകള്‍ക്കൂമീതേകൂടി ഒഴുകുന്ന ജലം അവ 
യെ തേയ്ച്ചുകളയുന്നു. ഭൂമിയിലെ മണ്ണ്‌ ജലപ്ര 
വാഹത്തില്‍ ഒലിച്ചുപോകുന്നു. ദൈവമേ, അ 























2%അവനെ പൂര്‍ണ്ണമായും തോല്പിച്ച്‌ നീ പോ 
കുന്നു. അവനെ നീ ദു:ഖത്തിലാക്കുകയും എ 
ന്നെന്നേക്കുമായി പാതാളത്തിലേക്കയയ്ക്കുക 
യും ചെയ്യുന്നു. 

21അയാളുടെ പുത്രന്മാരെ പിന്നെആദരിച്ചാ 
ല്‍ അയാളതറിയുന്നില്ല. അയാളുടെ പുത്രന്മാര്‍ 
തെറ്റുചെയ്താല്‍ അയാളൊരിക്കലും അതു കാ 
ണുന്നില്ല. 

മാതന്‍െറ ശരീരത്തിന്‍റെ വേദനയേ അയാ 
ഉറിയുന്നുള്ളൂ. തനിക്കുവേണ്ടി മാത്രം ഉച്ചത്തില്‍ 
നിലവിളിക്കുകയേ അയാള്‍ ചെയ്യൂ.” 


എലീഫസ്‌ ഇയ്യോബിന്‌ ഉത്തരം നല്‍കുന്നു 
അപ്പോള്‍ തേമാന്‍കാരനായ എലീഫസ്‌ 

15 ഇയ്യോബിനോടു മറുപടി പറഞ്ഞു: 

2“ണയ്യോബേ, നിനക്ക്‌ യാഥാര്‍ത്ഥ വിവേക 
മുണ്ടായിരുന്നെങ്കില്‍ പൊള്ളവാക്കുകള്‍ കൊ 
ണ്ട നീ മറുപടി പറയുകയില്ലായിരുന്നു. ഒരു 
ജ്ഞാനി അത്രയധികം പൊങ്ങനായിരിക്കരുത്‌. 

ജ്ഞാനിയായ ഒരുവന്‍ ഗുണമില്ലാത്ത വാക്കു 
കള്‍കൊണ്ടും അര്‍ത്ഥമില്ലാത്ത സംസാരം കൊ 
ണ്ടും തര്‍ക്കിക്കുമെന്ന്‌ നീ കരുതുന്നുവോ? 

ഇയ്യോബേ, നീ ഇങ്ങനെ തുടങ്ങിയാല്‍ ഒരുവ 
നും ദൈവത്തെ ആദരിക്കുകയോ അവനോടു 
പ്രാര്‍ത്ഥിക്കുകയോ ചെയ്യില്ല. 

ടനീ പറഞ്ഞ കാര്യങ്ങള്‍തന്നെ നിന്‍െറ പാപ 
ത്തെ കാട്ടിത്തരുന്നു. ഇയ്യോബേ, സമര്‍ത്ഥവാ 
ക്കുകള്‍ കൊണ്ട്‌ നീ നിന്‍െറ പാപം ഒളിച്ചുവ 
യ്ക്കാ൯ ശ്രമിക്കുകയാണ്‌. 

നീ തെറ്റുകാരനെന്നു തെളിയിക്കേണ്ട ആവ 
ശ്യമൊന്നും എനിക്കില്ല. എന്തെന്നോ? നിന്‍െറ 
വായ്കൊണ്ടുതന്നെ നീ പറയുന്ന കാര്യങ്ങള്‍ 
നിന്‍െറ തെറ്റുകള്‍ ചൂണ്ടിക്കാട്ടുന്നുണ്ട. നിന്‍െറ 
സ്വന്തം ചുണ്ടുകള്‍ തന്നെ നിനക്കെതിരെ സം 
സാരിക്കുന്നു. 

ആദ്യം ജനിച്ച മനുഷ്യന്‍ നീയാണെന്നാണോ 
ഇയ്യോബേ നിന്‍െറ വിചാരം? മലകളുണ്ടാകും 
മുന്വേ നീ പിറന്നുവോ? 

ദൈവത്തിന്‍െറ രഹസ്ധ്യപദ്ധതികള്‍ നീ ശ്ര 
വിച്ചോ? നീ മാത്രമാണ്‌ ഏക ജ്ഞാനിയെന്നു 
നീ കരുതുന്നുവോ? 

9ണയ്യോബേ, നിനക്കറിയാവുന്നതിലുമധികം 
ഞങ്ങള്‍ക്കറിയാം. നിനക്കു മനസ്സിലാകാത്ത കാ 
ര്യങ്ങള്‍ ഞങ്ങള്‍ക്കു മനസ്സിലാകും. 

10നര കയറിയവരും വൃദ്ധരും ഞങ്ങളോടു യോ 
ജിക്കും. അതെ, നിന്‍െറ പിതാവിനെക്കാള്‍ പ്രാ 
യമുള്ളവര്‍ പോലും ഞങ്ങളുടെ പക്ഷത്താണ്‌. 

1ദൈവം നിന്നെ ആശ്വസിപ്പിക്കാന്‍ ശ്രമിക്കു 
ന്നു, പക്ഷേ, നിനക്കതു പോരാ. മൃദുലമായൊരു 
രീതിയില്‍ ദൈവത്തിന്‍െറ സന്ദേശം ഞങ്ങള്‍ 
നിനക്കൂ തന്നു. 

1ഇയ്യോബേ, നിനക്കെന്താണു മനസ്സിലാകാ 
ത്തത്‌? നിനക്കെന്താണു സത്യം കാണാന്‍ കഴി 
യാത്തത്‌? 

13ഈ ക്രുദ്ധവാക്കുകള്‍ പറയുമ്പോള്‍ നീ ദൈ 
വത്തിനെതിരാകുന്നു. 

14ഒരു മനുഷ്യന്‍ ശുദ്ധനായിരിക്കാനാവില്ല. 
ഒരു വ്യക്തിക്ക്‌ ദൈവത്തെക്കാള്‍ നീതിമാനാ 
കാനാവില്ല. 

1“ദൈവം തന്‍െറ ദൂതന്മാരില്‍പ്പോലും * വിശ്വ 




















ദൂതന്മാര്‍ “വിശുദ്ധന്മാര്‍” എന്നര്‍ത്ഥം. 


ഇയ്യോബ്‌ 15:16-16:13 


സിക്കുന്നില്ല. ദൈവവുമായി താരതമ്യപ്പെടു 
ത്തുമ്പോള്‍ സ്വര്‍ഗ്ഗങ്ങള്‍പോലും ശുദ്ധമല്ല. 

മനുഷ്യന്‍ കൂടുതല്‍ മ്ളേച്ഛനാണ്‌. മനു 
ഷ്യന്‍ നശിച്ചവനും വൃത്തികെട്ടവനുമാണ്‌. തിന്മ 
യെ അവന്‍ വെള്ളം പോലെകുടിക്കുന്നു. 

17ഇയ്യോബേ, എന്നെ ശ്രവിക്കുക, ഞാന്‍ നിന 
ക്കതു വിവരിച്ചുതരാം. എനിക്കറിയാവുന്നതു 
ഞാന്‍ നിന്നോടു പറയാം. 

18ജുഞാനികള്‍ എന്നോടു പറഞ്ഞിട്ടുള്ള കാ 
രൃങ്ങള്‍ ഞാന്‍ നിനക്കു പറഞ്ഞുതരാം. ജ്ഞാ 
നികള്‍ക്ക്‌ അവരുടെ പൂര്‍വ്വികന്മാര്‍ പറഞ്ഞു 
കൊടുത്തതാണവ. അവര്‍ എന്നില്‍ നിന്നൊരു 
രഹസ്യവും ഒളിച്ചുവചില്ല. 

19അവര്‍ മാത്രമാണവരുടെ രാജ്യത്തു വസി 
ചത്‌. വിദേശികള്‍ അതിലേ കടന്നുപോയിട്ടു 
മില്ല. അതിനാലാരും അവര്‍ക്ക്‌ അപരിചിതാ 
ശയങ്ങള്‍ പറഞ്ഞു കൊടുത്തിട്ടുമില്ല. 

20ഈ ജ്ഞാനികള്‍ പറഞ്ഞു, ദുഷ്ടന്‍ ജീവി 
തംമുഴുവ൯ യാതന അനുഭവിക്കും. തന്‍െറ എണ്ണ 
പ്പെട്ടവര്‍ഷങ്ങള്‍ മുഴുവന്‍ അവന്‍ യാതനയ 
നുഭവിക്കും. 

2ഓരോ ശബ്ദവും അവനെ പേടിപ്പിക്കുന്ന. 
താന്‍ സുരക്ഷിതനാണെന്നയാള്‍ കരുതുമ്പോള്‍ 
ശത്രുക്കള്‍ അയാളെ ആക്രമിക്കും. 








മദുഷ്ടന്‍ വളരെയധികം നിരാശനാണ്‌, മാത്ര 
വുമല്ല ഇരുട്ടില്‍നിന്നും രക്ഷപ്പെടാമെന്ന നേരി 
യ പ്രതീക്ഷപോലും അയാശക്കില്ല. അവനെ 
കൊല്ലാനുള്ള വാള്‍ എവിടെയോ കാത്തുനില്‍ 
ശക്കുന്നു. 

23അവന്‍ അവിടെയുമിവിടെയും അലയു 
ന്നു. പക്ഷേ അവന്‍െറ ശരീരം കഴുകന്മാര്‍ക്കു 
ഭക്ഷണമാകും. തന്‍റ മരണം* വളരെയടുത്തി 
രിക്കുന്നുവെന്ന്‌ അവനറിയുന്നു. 

24ആധിയും യാതനയും അവനെ ഭയപ്പെടു 
ത്തുന്നു. അവനെ നശിപ്പിക്കാനൊരുങ്ങി നില്‍ 
ക്കുന്ന ഒരു രാജാവിനെപ്പോലെ ഇതെല്ലാം അ 
വനെ ആക്രമിക്കുന്നു. 

25എന്തുകൊണ്ടെന്നാല്‍ ദുഷ്ടന്‍ ദൈവത്തെ 
അനുസരിക്കാന്‍ മടിക്കുന്നു. അവന്‍ തന്‍െറ മു 
ഷ്ടി ദൈവത്തിനുനേരെ വിറപ്പിക്കുകയും സര്‍ 
വൃശക്തനായ ദൈവത്തെ തോല്പിക്കാന്‍ ശ്രമിക്കു 
കയും ചെയ്യുന്നു. 

26ആ ദുഷ്ടന്‍ വളരെ കഠിനഹൃദയനാണ്‌. ത 
നെറ തടിച്ചു കരുത്തുള്ള പരിചകൊണ്ട്‌ ദൈവ 
ത്തെ ആക്രമിക്കാന്‍ അവന്‍ ശ്രമിക്കുന്നു. 

മ7ഒരു വ്യക്തി ധനികനും തടിച്ചവനുമായി 
രിക്കാം. 

എന്നാലും അവന്‍െറ പട്ടണം നശിപ്പിക്ക 
പ്പെടും. അവനന്‍െറവസതി തകര്‍ക്കപ്പെടും. അവ 
ന്‍െറ വീട്‌ ശൂന്യമാക്കപ്പെടും. 

ദുഷ്ടന്‍ അധികകാലത്തേക്കു ധനികനാ 
യിരിക്കില്ല. അവന്‍െറ സമ്പത്ത്‌ നീണ്ടുനില്‍ക്കി 
ല്ല. അവന്‍െറ വിളകള്‍ അധികം വളരുകില്ല. 

ദുഷ്ടന്‍ ഇരുട്ടില്‍നിന്നും രക്ഷപ്പെടില്ല. രോ 
ഗം മൂലം ഇലകള്‍ ചത്ത്‌ കാറ്റടിച്ചപ്പോള്‍ ഇല 
കള്‍ പറന്നുപോയ വൃക്ഷം പോലെയാണ്‌ ദു 
ഷ്ടന്‍. 

ദുഷ്ടന്‍ വ്യര്‍ത്ഥകാര്യങ്ങള്‍ ആശ്രയിച്ച്‌ സ്വ 
യം വിഡ്ഡിയാകരുത്‌. എന്തെന്നാല്‍ അവന്‍ 
അവയില്‍നിന്ന്‌ ഒന്നും ലഭിക്കുന്നില്ല. 

തന്‍െറ ജീവിതം അവസാനിക്കും മുമ്പ്‌ ദു 
ഷ്ടന്‍ വൃദ്ധനും ഉണങ്ങിയവനുമാകും. ഇനിയൊ 




















മരണം “ഇരുട്ടിന്‍െറ ദിനം” എന്നര്‍ത്ഥം. 


526 


ന്നുകൂടി തളിര്‍ക്കാത്ത ഉണങ്ങിയ ശാഖപോ 
ലെയാണവന്‍. 

പാകമാകാതെ മുന്തിരി കൊഴിഞ്ഞുപോകു 
ന്ന മുന്തിരിവള്ളിപോലെയാണ്‌ ദുഷ്ടന്‍. മുള 
കള്‍ ഒടിഞ്ഞുപോകുന്ന ഒലിവുമരം പോലെ 
യാണയാള്‍. 

34എന്തുകൊണ്ടെന്നാല്‍ ദൈവത്തെക്കൂടാതെ 
യുള്ളവര്‍ക്ക്‌ ഒന്നുമില്ല. പണത്തെ സ്നേഹിക്കു 
ന്നവരുടെ വീടുകള്‍ അഗ്നിക്കിരയാകും. 

ടദുഷ്ടന്മാരെപ്പോഴും ദുഷ്ടത ചെയ്യാനുള്ള 
വഴികളന്വേഷിക്കുകയും കുഴപ്പമുണ്ടാക്കുകയും 
ചെയ്യും. മറ്റുള്ളവരെ വഞ്ചിക്കാനുള്ള പദ്ധതി 
കള്‍ അവരെപ്പോഴും ആസൂത്രണം ചെയ്തു 
കൊണ്ടിരിക്കുകയാണ്‌.” 


ഇയ്യോബ്‌ എലീഫസിനു 
മറുപടി നല്‍കുന്നു 
16 “അപ്പോള്‍ ഇയ്യോബ്‌ മറുപടി പറഞ്ഞു, 
ഇക്കാര്യങ്ങളൊക്കെ ഞാന്‍ മുമ്പു കേട്ടി 
ട്ടുണ്ട്‌. നിങ്ങള്‍ മൂന്നുപേരും എനിക്ക്‌ അസ്വസ്ഥ 
തയാണ്‌ ഉണ്ടാക്കുന്നത്‌, സാന്ത്വനമല്ല. 
നിങ്ങളുടെ നീണ്ട പ്രഭാഷണങ്ങള്‍ ഒരിക്കലും 
അവസാനിക്കുന്നില്ല! നിങ്ങളെന്തിനാണ്‌ തുടര്‍ 
ന്നും വാദിക്കുന്നത്‌? 

നിങ്ങള്‍ എന്‍െറ സ്ഥാനത്തായിരുന്നെങ്കില്‍ 
ഇതേകാര്യങ്ങള്‍ നിങ്ങളോടു പറയാന്‍ എനി 
ക്കും കഴിയുമായിരുന്നു. നിങ്ങള്‍ക്കു നേരെ വി 
വേകത്തോടെ സംസാരിക്കാനും നിങ്ങള്‍ക്കു 
നേരെ തലകൂലുക്കാനും എനിക്കുകഴിയും. 

എന്നാല്‍ ഞാനെനന്‍െറ വാക്കുകള്‍കൊണ്ട്‌ നി 
ങ്ങള്‍ക്കു പ്രതീക്ഷ നല്‍കുകയും പ്രോത്സാഹി 
പ്പിക്കുകയും ചെയ്തേനെ. 

പക്ഷേ ഞാന്‍ പറയുന്ന വാക്കുകള്‍ക്ക്‌ എ 
നെറവേദന അകറ്റാനാവില്ല. എന്നാല്‍ ഞാന്‍ 
മിണ്ടാതിരുന്നാലും അത്‌ ഒരു നിലയിലും ഗുണം 
ചെയ്യുകയില്ല. 

"സത്യത്തില്‍, ദൈവമേ, നീയെന്‍െറ കരുത്ത്‌ 
എടുത്തുകളഞ്ഞു. എന്‍െറ കുടുംബത്തെയാകെ 
നീ തകര്‍ത്തു. 

നീയെന്നെ മെലിഞ്ഞവനും ക്ഷീണിതനുമാ 
ക്കി. എന്‍െറ അപരാധമാണ്‌ ഇതിനുകാരണമെ 
ന്ന്‌ എന്നെ കാണുന്ന ആളുകള്‍ കരുതുന്നു. 

ദൈവം എന്നെ ആക്രമിക്കുന്നു. അവന്‍ എ 
ന്നില്‍ കോപിഷ്ഠനുമാകുന്നു. എനെറെ ശരീരം 
അവന്‍ പിളര്‍ക്കുന്നു. ദൈവം എന്‍െറനേര്‍ക്കു 
പല്പുഞെരിക്കുന്നു. എന്‍െറ ശത്രു വെറുപ്പോടെ 
എ ന്നെ നോക്കുന്നു. 

10ആളുകള്‍ എനിക്കുചുറ്റും കൂടുകയും എന്നെ 
പരിഹസിക്കുകയും ചെയ്യുന്നു. അവരെന്നെ അ 
ധിക്ഷേപിക്കുകയും എന്‍െറ ചെകിട്ടത്തടിക്കു 
കയും ചെയ്യുന്നു. 

1ദൈവം എന്നെ ദുഷ്ടര്‍ക്കു വിട്ടുകൊടുത്തു. 
എന്നെ ഉപ്ദ്രവിക്കാനവന്‍ ദുഷ്ടരെ അനുവദി 
ച്ചു. 

12ഞാന്‍ സ്വസ്ഥനായിരിക്കുകയായിരുന്നു, പ 
ക്ഷേ, അപ്പോള്‍ ദൈവമെന്നെഞെരിച്ചു! അതെ, 
അവനെനെറ കഴുത്തിനു പിടിച്ച്‌ എന്നെ കഷ 
ണങ്ങളാക്കി! ദൈവം എന്നെ ശരവ്യമാക്കി. 

ദൈവത്തിന്‍െറ വില്ലാളികള്‍ എനിക്കു ചു 
റ്റിലുമുണ്ട. എന്‍െറ പിത്തസഞ്ചികളിലേക്ക്‌ അ 
വന്‍ അമ്പെയ്യുന്നു. അവന്‍ കരുണ കാണിക്കുന്ന 
തേയില്ല. എന്‍െറ പിത്തരസം അവന്‍ നിലത്തു 
വീഴ്ത്തി. 








527 


14വീണ്ടും വീണ്ടും ദൈവം എന്നെ ആക്രമിക്കു 


ഇയ്യോബ്‌ 16:14-18:14 


ന്നു. എന്‍െറ പദ്ധതികള്‍ തകര്‍ന്നു. എന്‍െറ 





ന്നു. യുദ്ധക്കളത്തിലെ ഭടനെപ്പോലെ അവനെ 
ന്നെ ഓടിക്കുന്നു. 

ഞാന്‍ വളരെ ദു:ഖിതനാണ്‌. അതിനാല്‍ 
ഞാന്‍ ദു:ഖത്തിന്‍റെ വസ്ത്രങ്ങള്‍ ധരിക്കുന്നു. 
ഞാനിവിടെ പൊടിയിലും ചാരത്തിലുമിരി 
ക്കുന്നു, ഞാന്‍ പരാജിതനായതുപോലെ എനി 
ക്കു തോന്നുന്നു. 

1 എന്‍െറ മുഖം കരഞ്ഞു ചുവന്നിരിക്കുന്നു. 
എന്‍െറ കണ്ണുകള്‍ക്കുചുറ്റിലും കറുത്ത വളയ 
ങ്ങള്‍ 

17ഞാനൊരിക്കലും ആരോടും ക്രൂരത കാട്ടി 
യിട്ടില്ലെങ്കിലും ഈ ദുരിതങ്ങള്‍ എനിക്കു സംഭ 
വിച്ചു. എന്‍െറ പ്രാര്‍ത്ഥനകള്‍ ശരിയും ശുദ്ധ 
വുമാകുന്നു. 

18ഭൂമീ, എന്നോടു ചെയ്യപ്പെട്ട തെറ്റുകള്‍ 
മറച്ചുവയ്ക്കരുത്‌. നീതിക്കായുള്ള എന്‍െറ 
യാചന തടയാതിരിക്കട്ടെ. 

19സ്വര്‍ഗ്ഗത്തില്‍ എനന്‍െറപക്ഷത്ത്‌ ആരെങ്കി 
ലുമുണ്ടായേക്കാം. ഞാന്‍ നീതിമാനാണെന്നു 
തെളിയിക്കുന്ന ചിലരെങ്കിലും ഉന്നതത്തിലുണ്ട്‌. 

204 എനന്‍്െറെ സ്നേഹിതര്‍ എനിക്കുപകരം സം 
സാരിക്കാന്‍ശ്രമിക്കുന്നു. പക്ഷേ, എന്‍െറ കണ്ണു 
കള്‍ ദൈവത്തിങ്കല്‍ കണ്ണീര്‍ പൊഴിക്കുന്നു. 

2ഒരുവ൯ന്‍ തന്‍റെ സുഹൃത്തിനുവേണ്ടി വാദി 
ക്കുന്നതുപോലെ അവന്‍ ദൈവത്തോട്‌ എനി 
ക്കുവേണ്ടി സംസാരിക്കുന്നു. 

2 ഇനി ഏതാനും വര്‍ഷങ്ങള്‍ക്കകം ഞാന്‍, 
ഇനി തിരിച്ചു വരാത്തയിടത്തേക്കു പോകും. 
17 “എന്‍െറആത്മാവ്‌ തകര്‍ന്ന്‌ ഞാന്‍ മരി 

കാറായി. എന്‍െറ ജീവിതം ഏറെക്കുറെ 
അവസാനിച്ചു, എന്‍െറ ശവക്കുഴി എന്നെ കാ 
ത്തിരിക്കുന്നു. 

2ആളുകള്‍ എനിക്കുചുറ്റും നിന്ന്‌ എന്നെ പരി 
ഹസിക്കുന്നു. അവരെന്നെ ഉപദ്രവിക്കുന്നതും 
അപമാനിക്കുന്നതും ഞാന്‍ നോക്കിനില്‍ക്കുന്നു. 

ദൈവമേ, നീ സത്യമായും എന്നെ പിന്തു 
ണയ്ക്കുന്നുണ്ടെന്ന്‌ എനിക്കു കാണിച്ചു തരിക. 
മറ്റാരും എന്നെ താങ്ങുകയില്ല. 

“എന്റെറ സ്നേഹിതരുടെ മനസ്സുകള്‍ നീ 
അടച്ചതിനാല്‍ അവര്‍ക്കെന്നെ മനസ്സിലാക്കാ 
നാവുന്നില്ല. ദയവായി അവരെ വിജയിക്കാന 
നുവദിക്കാതിരിക്കൂ. 

ടആളുകള്‍ പറയുന്നതെന്തെന്നു നിനക്കറി 
യാം. “തന്‍റ സ്നേഹിതരെ സഹായിക്കാന്‍ 
സ്വന്തം കുഞ്ഞുങ്ങളെ അവഗണിക്കുന്നവന്‍" 
പക്ഷേ എന്‍െറ സ്നേഹിതര്‍ എനിക്കെതിരായി 
രിക്കുന്നു. 

ദൈവം എന്‍െറ പേര്‍ മറ്റുള്ളവരുടെമുമ്പില്‍ 
ദുഷിച്ചതാക്കിയിരിക്കുന്നു. ആളുകള്‍ എന്‍െറ 
മുഖത്തേക്കു തുപ്പുന്നു. 

ദു:ഖവും കടുത്ത വേദനയും മൂലം എന്‍െറ 
കണ്ണുകള്‍ ഏതാണ്ട്‌ അന്ധമായിരിക്കുന്നു. എ 
ന്‍െറ ശരീരം ഒരു നിഴല്‍പോലെ മെല്ലിച്ചിരി 
ക്കുന്നു. 

നല്ലവര്‍ ഇതുകണ്ട്‌ അമ്പരക്കുന്നു. നിഷ്കള 
ങ്ക്‌ ദൈവനിഷേധികളുടെനേര്‍ക്ക്‌ രോഷം കൊ 
ജുന്നു. 

എന്നാല്‍ നന്മയുള്ളവര്‍ ശരിയായി ജീവി 
ക്കുന്നു. നിഷ്കളങ്കര്‍ കരുത്തരുമാകും. 

10നിങ്ങളെല്ലാം വരൂ. എന്നിട്ട്‌ ഇതെല്ലാം എ 
നെറ തെറ്റാണെന്നു തെളിയിക്കാന്‍ ശ്രമിക്കൂ. 
നിങ്ങളിലൊരുവനും ജ്ഞാനിയല്ല. 

1എന്‍റെറ ജീവിതം കഴിഞ്ഞുകൊണ്ടിരിക്കു 


























പ്രത്യാശ പോയ്ക്കഴിഞ്ഞു. 

12എന്നാലെന്‍െറെ സുഹൃത്തുക്കള്‍ ചിന്താക്കുഴ 
പൃത്തിലായിരിക്കുന്നു. രാത്രി പകലെന്ന്‌ അവര്‍ 
കരുതുന്നു. ഇരുട്ടു പ്രകാശത്തെ തുരത്തുന്നുവെ 
ന്നവര്‍ കരുതുന്നു. 

13“ശവക്കുഴിയെ എനെറെ പുതിയ ഭവനമായി 
ഞാന്‍ പ്രത്യാശിക്കുന്നു. എന്‍െറ കിടക്ക ഇരുണ്ട 
ശവക്കുഴിയിലാണെന്നു ഞാന്‍ പ്രതീക്ഷിക്കുന്നു. 
14്നീയാണെന്‍െറ പിതാവ്‌” എന്നു ഞാന്‍ 
ശവക്കുഴിയോടു പറഞ്ഞേക്കാം. “എന്‍െറ അമ്മ” 
യെന്നോ, “എന്‍െറ പെങ്ങള്‍” എന്നോ ഞാന്‍ 
പുഴുവിനോടും പറഞ്ഞേക്കാം. 

പക്ഷ, അതാണെനന്‍െറ പ്രത്യാശയെങ്കില്‍ 
എനിക്കു പ്രത്യാശയൊന്നുമില്പതന്നെ. അതാ 
ണെന്‍റെറ ഏക പ്രത്യാശയെങ്കില്‍ ആളുകളെ 
ന്നില്‍ യാതൊരു പ്രത്യാശയും കാണുകയില്ല. 

16എനന്‍െറ പ്രത്യാശ എന്നോടൊപ്പം അസ്തമി 
ക്കുമോ? അതും പാതളത്തിലേക്കു പോകുമോ? 
ഞങ്ങളിരുവരും ഒരുമിച്ച്‌ ചെളിയിലേക്കു താഴു 
മോ?” 








ബില്‍ദാദ്‌ ഇയ്യോബിനു മറുപടി നല്‍കുന്നു 

18 അപ്പോള്‍, ശൂഹ്യനായ ബില്‍ദാദ്‌ മറു 
പടി പറഞ്ഞു: 

മ“ഇയ്യോബേ നീ എപ്പോഴാണു വായടയ്ക്കു 
ക? ശാന്തനായി ശ്രദ്ധിക്കൂ. ഞങ്ങള്‍ ചിലതു 
പറയട്ടെ. 

ഞങ്ങള്‍ പശുക്കളെപ്പോലെ ഭോഷരാണെന്നു 
നീ കരുതുന്നതെന്ന്‌? 

ഇയ്യോബേ, നിന്‍റെ കോപം മുറിവേല്ലിക്കു 
ന്നത്‌ നിന്നെമാത്രമാണ്‌. നിനക്കുവേണ്ടി ആളു 
കള്‍ ഭൂമി വിട്ടു പോകണോ? നിന്നെ തൃപ്തിഒ 
ടുത്താന്‍ ദൈവം മലകളെ ചലിപ്പിക്കുമെന്നു 
നീ കരുതുന്നുണ്ടോ? 

അതെ, ദുഷ്ടന്‍െറ പ്രകാശം അണഞ്ഞുപോ 
കും. അവന്‍െറ അഗ്നി അണഞ്ഞു പോകും. 

അവന്‍െറ വീട്ടിലെ പ്രകാശം ഇരുളും. അവ 
ന്‍െറ തൊടുടുത്തിരിക്കുന്ന വിളക്കുപോലും കെ 
ട്ടുപോകും. 

അവന്‍െറ കാല്‍വയ്പുകള്‍ വീണ്ടും കരു 
ത്തുള്ളതും വേഗമുള്ളതുമാകയില്ല. എന്നാലവ൯ 
ദുര്‍ബലനായി മെല്ലെ നടക്കും. അവന്‍െറ തന്നെ 
ദുഷ്ടചിന്തകള്‍ അവനെ വീഴ്ത്തും. 

അവന്‍െറ സ്വന്തം കാലടികള്‍ അവനെ കെ 
ണിയിലേക്കു നയിക്കും. അവന്‍ കെണിയില്‍ 
വീഴുകയും പിടിക്കപ്പെടുകയും ചെയ്യും. 

9ഒരു കെണി അവന്‍െറ കുതികാലില്‍ വീഴും. 
ഒരു വല അവനെ പിടിച്ചു മുറുക്കും. 

10നിലത്തെ ഒരുകയര്‍ അവനെകുടുക്കും. അവ 
നെറ മാര്‍ഗ്ഗത്തിലൊരു കുടുക്ക്‌ കാത്തിരിക്കുന്നു. 

1അവനുചുറ്റിലും ഘോരത കാത്തുനില്‍ക്കു 
ന്നു. അവന്‍െറ ഓരോ ചുവടുവയ്പിലും ഭീതി 
പിന്തുടരും. 

ദുരിതങ്ങള്‍ അവനുവേണ്ടി വിശക്കുന്നു. അ 
വന്‍ വീഴുന്നതിനായി നാശവും വിപത്തും ത 
യ്വാറായിരിക്കുന്നു. 

13മാരകരോഗങ്ങള്‍ അവനന്‍െറതൊലി കാര്‍ന്നു 
തിന്നും. അത്‌ അവന്‍െറ കൈകാലുകളെ ചീയി 
ക്കും. 

ദുഷ്ടന്‍ അയാളുടെ വീടിന്‍െറ സുരക്ഷിത 
ത്വത്തില്‍നിന്നും എടുത്തുമാറ്റപ്പെടും. ദൂരെ, ഭീ 
കരതയുടെ രാജാവിനെ കാണുന്നതിന്‌ അവന്‍ 
നയിക്കപ്പെടും. 























ഇയ്യോബ്‌ 18:15-20:1 


1അവനന്‍െറ വീട്ടില്‍ ഒന്നും അവശേഷിക്കു 
കയില്ല. എന്തുകൊണ്ടെന്നാല്‍, അവന്‍െറ 
വീട്ടില്‍ നിറയെ എരിയുന്ന ഗന്ധകം ചിത 
റിക്കും. 

16“അയാളുടെ താഴെയുള്ളവേരുകള്‍ ഉണങ്ങു 
കയും മുകളിലുള്ള ശാഖകള്‍ വാടുകയും ചെ 
യും. 

17ഭൂമിയിലെ മനുഷ്യര്‍ അയാളെ ഓര്‍മ്മിക്കുക 
യില്ല. ആരും അവനെ ഒരിക്കലും സ്മരിക്കയില്ല. 

18ആളുകളവനെ വെളിച്ചത്തില്‍നിന്നും ഇരുട്ടി 
ലേക്കു തള്ളിവിടും. അവരവനെ ലോകത്തില്‍ 
നിന്നും ഓടിച്ചുവിടും. 

19അവനു മക്കളോ പേരക്കുട്ടികളോ ഉണ്ടായി 
രിക്കുകയില്ല. അവന്‍െറ കുടുംബത്തിലെ ആരും 
അവശേഷിക്കയില്ല. 

20ആ ദുഷ്ടനെന്തു സംഭവിച്ചുവെന്നതു കേട്ട 
പടിഞ്ഞാറുള്ളവര്‍ ഞെട്ടിപോകും. കിഴക്കുള്ള 
വര്‍ ഭയന്നു വിറയ്ക്കും. 

മദുഷ്ടന്‍െറ വീടിനും അതുതന്നെ സംഭവി 
ക്കും. ദൈവത്തെ അറിയാത്തവനും അതു തന്നെ 
യാണു സംഭവിക്കുക.” 








ഇയ്യോബ്‌ മറുപടി പറയുന്നു 
അപ്പോള്‍ ഇയ്യോബ്‌ മറുപടി പറഞ്ഞു: 
] ഇനി എത്രകാലം നിങ്ങളെന്നെ വേദനി 
പ്പിക്കുകയും വാക്കുകള്‍കൊണ്ട്‌ മുറിവേല്ലിക്കു 
കയും ചെയ്യും? 

നിങ്ങളിപ്പോള്‍ പത്തു തവണ എന്നെ അപ 
മാനിച്ചിരിക്കുന്നു. ലജ്ജയില്ലാതെയാണു നിങ്ങ 
ളെന്നെ ആക്രമിച്ചത്‌! 

“ഞാന്‍ പാപം ചെയ്തിട്ടുണ്ടെങ്കില്‍കൂടി, അ 
തെനന്‍െറമാത്രം കാര്യമാണ്‌. അതു നിങ്ങളെ മുറി 
പ്പെടുത്തുന്നില്പലല്ലോ! 

നീ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കു 
ന്നു. എനിക്കുള്ള പ്രശ്നങ്ങള്‍ക്ക്‌ കാരണം 
എന്‍െറ തന്നെ തെറ്റാണെന്നു നീ പറയുന്നു. 

പക്ഷേ ദൈവമാണ്‌ എന്നോടു തെറ്റു 
ചെയ്തത്‌. എന്നെ കുടുക്കുവാ൯ന്‍ അവന്‍ കെണി 
യൊരുക്കി. 

"അവനെന്നെ ആക്രമിക്കുന്നു!” എന്നു ഞാന്‍ 
നിലവിളിക്കുന്നു, പക്ഷേ എനിക്കു മറുപടി 
കിട്ടിയില്ല. സഹായത്തിനായി ഞാനുറക്കെ നി 
ലവിളിച്ചെങ്കിലും നീതിക്കായുള്ള എന്‍െറ കര 
ച്ചില്‍ ആരും കേള്‍ക്കുന്നില്ല. 

ദൈവം എന്റെറ വഴി തടഞ്ഞിരിക്കുന്നതി 
നാല്‍ എനിക്കു പോകുവാന്‍ ആകുന്നില്ല. 
എന്‍റ മാര്‍ഗ്ഗം അവന്‍ ഇരുട്ടിലൊളിപ്പിച്ചി 
രിക്കുന്നു. 
ദൈവം എന്‍െറ മഹത്വം എടുത്തുകളഞ്ഞു. 
എനെറെ തലയിലെ കിരീടവും അവനെടുത്തു. 

10ഞാ൯ അവസാനിക്കുന്നതുവരെ ദൈവം വ 
ശങ്ങളില്‍നിന്ന്‌ എന്നെ ഇടിക്കുന്നു. കടപുഴക്കി 
യെടുത്ത മരത്തെപ്പോലെ എന്‍െറ പ്രത്യാശ 
കള്‍ അവന്‍ പറിച്ചെടുക്കുന്നു. 

1ദൈവത്തിന്‍ററ കോപം എനിക്കെതിരെ എ 
രിയൂന്നു. എന്നെ അവന്‍ തന്‍െറ ശത്രുവെന്നു 
വിളിക്കുന്നു. 

12എന്നെ ആക്രമിക്കാന്‍ ദൈവം അവന്‍െറ 
സേനയെ അയയ്ക്കുന്നു. അവരറെനിക്കുചുറ്റും 

ഉപരോധമൊരുക്കുന്നു. എന്‍െറ കൂടാരത്തിനു 
ചുറ്റും അവര്‍ പാളയമടിക്കുന്നു. 

13“ദൈവം എന്‍െറ സഹോദരന്മാരെ എന്നെ 
വെറുക്കുന്നവരാക്കി. എന്‍െറ മുഴുവന്‍ സുഹൃ 
ത്തുക്കള്‍ക്കും ഞാനപരിചിതനായിരിക്കുന്നു. 

















528 


4എനന്‍െറ ബന്ധുക്കള്‍ എന്നെ വിട്ടു. സുഹൃ 
ത്തുക്കളെന്നെ മറന്നു. 

15 എന്‍െറ വീട്ടിലെ സന്ദര്‍ശകരും പരിചാരി 
കകളും ഒരപരിചിതനെന്നപോലെ, വിദേശി 
യെന്നപോലെ, എന്നെ നോക്കുന്നു. 

1ഞാനെന്‍റെറ ദാസനെ വിളിച്ചു, പക്ഷേ 
അവന്‍ വിളികേട്ടില്ല. സഹായത്തിനായി 
ഞാന്‍ യാചിച്ചെങ്കിലും എന്‍െറ ദാസന്‍ വിളി 
കേട്ടില്ല. 

17എനന്‍െറ ഭാര്യ എന്‍െറ ഉച്ഛ്വാസ വായു 
വിന്‍റെ മണംപോലും വെറുക്കുന്നു. എന്‍െറ 
സ്വന്തം സഹോദരന്മാര്‍ എന്നെ വെറുക്കുന്നു. 

$കൊച്ചുകുട്ടികള്‍ പോലും എന്നെ പരിഹ 
സിക്കുന്നു. ഞാനവരുടെ അടുത്തെത്തുമ്പോള്‍ 
അവര്‍ എന്‍െറ നേര്‍ക്കു നിന്ദാവാക്കുകള്‍ ചൊ 
രിയുന്നു. 

19 എന്‍െറ അടുത്ത ചങ്ങാതിമാര്‍ മുഴുവന്‍ 
എന്നെ വെറുക്കുന്നു. ഞാന്‍ സ്നേഹിക്കുന്നവര്‍ 
പോലും എനിക്കെതിരായി. 

20 എനന്‍െറ തൊലി, അസ്ഥികളില്‍ തുങ്ങിക്കിട 
ക്കുന്നത്ര ഞാന്‍ ക്ഷീണിച്ചു. എന്നില്‍ അല്ലജീ 
വന്‍ മാത്രം അവശേഷിക്കുന്നു. 

21എന്നോടു ദയകാണിക്കു, എന്‍െറ സ്നേഹി 
തരേ, എന്നോടു ദയകാണിക്കൂ. എന്തുകൊണ്ടെ 
ന്നാല്‍ ദൈവം എനിക്കെതിരായിരിക്കുന്നു. 

മാനിങ്ങളെന്താണ്‌ ദൈവം ചെയ്യുന്നതുപോ 
ലെതന്നെ എന്നെ പീഡിപ്പിക്കുന്നത്‌? എന്നെ 
പീഡിപ്പിച്ച്‌ നിങ്ങള്‍ ക്ഷീണിതരാകയില്ലേ? 

ഞാന്‍ പറയുന്നതൊക്കെ ഓര്‍മ്മിച്ച്‌ ആരെ 
ങ്കിലും ഒരു ഗ്രന്ഥത്തില്‍ എഴുതിവച്ചെങ്കില്‍! 
ചുരുളുകളില്‍ അത്‌ എഴുതിവച്ചെങ്കില്‍! 

24 എന്‍െറ വാക്കുകള്‍ ആരെങ്കിലും നാരായം 
കൊണ്ട്‌ ഈയത്തില്‍ കൊത്തിവച്ചിരുന്നെ 
ങ്കില്‍, അല്ലെങ്കില്‍, ഒരിക്കലും അവ മായ്ക്കഒ 
ടാത്തവണ്ണം ഒരു പാറയില്‍ കൊത്തിവച്ചിരു 
ന്നെങ്കില്‍! 

25എനിക്കുവേണ്ടി നിലകൊള്ളാന്‍ ഒരുവന്‍ 
ഉണ്ടന്നെനിക്കറിയാം. അവന്‍ ജീവിക്കുന്നുവെ 
ന്ന്‌ ഞാനറിയുന്നു! അവസാനത്തില്‍ അവന്‍ 
ഈ ഭൂമിയില്‍ എനിക്കുവേണ്ടി നില്‍ക്കുകയും 


























ഞാനാണു ശരിയെന്നു തെളിയിക്കുകയും 
ചെയ്യും. 
%ഞാനെനന്‍്റെ ശരീരം ഉപേക്ഷിച്ചതിനു 


ശേഷം, എന്‍െറ ചര്‍മ്മം നശിച്ചതിനുശേഷം, 
ഞാന്‍ ദൈവത്തെക്കാണും എന്ന്‌ ഉറപ്പായും 
എനിക്കറിയാം. 
2 *ഞനെനന്‍െറ സ്വന്തം കണ്ണുകള്‍കൊണ്ട്‌ ദൈ 
വത്തെ കാണും. ഞാന്‍ തന്നെ; മറ്റാരുമല്ല; ദൈവ 
ത്തെ കാണും. അതെന്നെ എത്രമാത്രം ആവേശം 
കൊള്ളിക്കുന്നുവെന്ന്‌ നിങ്ങളോടു പറയാനെ 
നിക്കാവില്ല! 
28“നിങ്ങള്‍ പറഞ്ഞേക്കാം, “ഇയ്യോബിനെ 
നമ്മള്‍ ശല്യപ്പെടുത്തും. അവനില്‍ കുറ്റം ആരോ 
പിക്കാ൯ നാം ഒരു കാരണം കണ്ടെത്തും.” 
പക്ഷേ നിങ്ങള്‍ തന്ന വാളിനെ ഭയക്കണം! 
എന്തുകൊണ്ടെന്നാല്‍, ദൈവം കുറ്റക്കാരെ വാളു 
കൊണ്ട്‌ ശിക്ഷിക്കുന്നു, ദൈവം അതു നിങ്ങളു 
ടെമേലും പ്രയോഗിക്കും. അപ്പോള്‍ ന്യായവി 
ധിയുടെ കാലമുണ്ടെന്ന്‌ നിങ്ങളറിയും.” 











സോഫര്‍ മറുപടി പറയുന്നു 
70 നയമാത്യനായ സോഫര്‍ അപ്പോള്‍ മറു 
പടി പറഞ്ഞു: 


529 


2“ണയ്യോബേ, നിന്‍െറ ചിന്തകള്‍ കലങ്ങി 
യിരിക്കുന്നു. അതിനാല്‍ ഞാന്‍ നിനക്കു മറുപടി 
തരാം. എനിക്ക്‌ ഉള്ളില്‍ തോന്നിയത്‌ വേഗം 
പറയുകയാണു വേണ്ടത്‌. 

നീ നിന്‍െറ മറുപടി കൊണ്ട്‌ ഞങ്ങളെ അപ 
മാനിച്ചു. പക്ഷേ എനിക്കു വിവേകമുള്ളതുകൊ 
ണ്ട്‌ നിന്നോട്‌ എന്തു മറുപടി പറയണമെന്ന്‌ 
എനിക്കറിയാം. 

4ടദുഷ്ടന്‍െറ ആഹറ്റാദം നീണ്ടു നില്‍ക്കയില്ലെ 
ന്ന്‌ നിനക്കറിയാം. ആദാം ഭൂമിയിലൂണ്ടായ 
കാലം മുതല്‍ക്കേ ഉള്ള ഒരു സത്യമാണത്‌. ദൈവ 
ത്തെ ഗനനിക്കാത്തവന്‍ കുറച്ചുനേരത്തേക്കേ 
ആഹ്്ദാദമുണ്ടാകൂ. 

ദുഷ്ടന്‍റെ അഹങ്കാരം ആകാശത്തോളം എ 
ത്തുകയും അവന്‍െറ ശിരസ്സ്‌ മേഘങ്ങളില്‍ 
സ്പര്‍ശിക്കുകയും ചെയ്തേക്കാം. 

പക്ഷേ അവന്‍ തന്‍െറ സ്വന്തം ശാരീരാവശി 
ഷ്ടങ്ങള്‍പോലെ എന്നെന്നേക്കുമായി നശിക്കും. 
അവനെ അറിയുന്നവര്‍ ചോദിക്കും, “അവനെ 
വിടെ?” 

ഒരു സ്വപ്നംപോലെ അവന്‍ പറന്നകലുക 
യും ആരും അവനെ വീണ്ടും കണ്ടെത്താതിരി 
ക്കുകയും ചെയ്യും. ഒരു ദുഃസ്വപ്നം പോലെ 
അവന്‍ ആട്ടിയോടിക്കപ്പെടുകയും മറക്കപ്പെടു 
കയും ചെയ്യും. 

അവനെ കാണുന്നവര്‍ വീണ്ടും അവനെ 
കാണുകയില്ല. അവനന്‍്റകുടുംബം അവനെ 
വീണ്ടു മൊരിക്കലും കാണുകയില്ല. 

ദുഷ്ടന്‍ പാവങ്ങളില്‍നിന്നു കവര്‍ന്നെടു 
ത്തത്‌ അവന്‍െറ കുട്ടികള്‍ അവര്‍ക്കു തിരികെ 
നല്‍കും. ദുഷ്ടന്‍െറ സ്വന്തം കൈകളാണ്‌ 
തന്‍െറ ധനം തിരികെ കൊടുക്കേണ്ടത്‌. 

















11“അവന്‍ ചെറുപ്പമായിരുന്നപ്പോള്‍ അവ 
നെറ എല്ലുകള്‍ കരുത്തുറ്റതായിരുന്നു. പക്ഷേ 
ശരീരത്തിന്‍െറ മറ്റുഭാഗങ്ങള്‍ പോലെ അതും 
മണ്ണ ടിയും. 

മദുഷ്ടന്‍െറ വായില്‍ ദുഷ്ടത മധുരമായിരി 
ക്കും. അവനത്‌ തന്‍െറ നാവിനടിയില്‍ സൂക്ഷി 
ച്ചുവെച്ച്‌ മുഴുവനും ആസ്വദിക്കും. 

13അവന്‍ ദുഷ്ടതയെ ആസ്വദിക്കുന്നു. അതി 
നെ കൈവിടുന്നത്‌ അവന്‍ വെറുക്കുന്നു. അത്‌ 
അവന്‍ വായില്‍ സൂക്ഷിക്കുന്ന കല്‍ക്കണ്ടം പോ 
ലെയാകുന്നു. 

14എന്നാല്‍ ആ ദുഷ്ടത അവന്‍െറ ആമാശയ 
ത്തിന്‌ വിഷമായിത്തീരുന്നു. അതവന്‍െറയുള്ളി 
ല്‍, സര്‍പ്പവിഷം പോലുള്ള മാരകവിഷമായി 
ത്തീരുന്നു. 

ദുഷ്ടന്‍ സമ്പത്തിനെ വിഴുങ്ങിയെങ്കിലും 
അത്‌ അയാള്‍ ഛര്‍ദ്ദിക്കും. ദൈവം അത്‌ അവനെ 
ക്കൊണ്ട്‌ ഛര്‍ദ്ദിപ്പിക്കും. 

6ദുഷ്ടന്‍െറ പാനീയം സര്‍പ്പവിഷംപോലെ 
യായിത്തീരും. സര്‍പ്പത്തിന്റെ വിഷപ്പല്ലുകൾ 
അവനെ കൊല്ലും. 

17അപ്പോള്‍, തേനും പാലുമൊഴുകുന്ന നദി 
കള്‍ കണ്ടാസ്വദിക്കാന്‍ ദുഷ്ടന്‍ കഴിയാതെ 
പോകുന്നു. 

18ദുഷ്ടന്‍ തന്‍െറ ലാഭം തിരികെ കൊടുക്കാന്‍ 
നിര്‍ബന്ധിതനാകും. തന്‍െറ അദ്ധാനഫലം അ 
നുഭവിക്കാ൯ അയാള്‍ക്ക്‌ അനുവാദമില്ല. 

19എന്തുകൊണ്ടെന്നാല്‍, പാവങ്ങളെ അയാള്‍ 
വേദനിപ്പിക്കുകയും അവരെ അടിച്ചമര്‍ത്തുക 
യും ചെയ്തു. അയാളവരെ അടിച്ചമര്‍ത്തുകയും 
അവര്‍ക്കുള്ളത്‌ പിടിച്ചുപറിക്കുകയും ചെയ്തു. 








ഇയ്യോബ്‌ 20:2-21:10 


മറ്റാരോ ഉണ്ടാക്കിയ വീടുകള്‍ അയാള്‍ സ്വന്ത 
മാക്കി. 

20“ദുഷ്ടന്‍ ഒരിക്കലും രൂപ്തനല്ല. അവന്‍െറ 
സമ്പത്തിന്‌ അവനെ രക്ഷിക്കാനാവില്ല. 

2അവന്‍ തിന്നുമ്പോള്‍ ഒന്നും അവശേഷിക്കി 
ല്ല. അവന്‍െറ വിജയം തുടരുകയുമില്ല. 

22അവന്‍ സമൃദ്ധിയുണ്ടായിരിക്കുമ്പോള്‍ ത 
ന്നെ കുഴച്പങ്ങള്‍ക്കടിപ്പെടും. പ്രശ്നങ്ങള്‍ അവ 
നിലേക്കു വരും. 

ദുഷ്ടന്‍ തനിക്കു വേണ്ടതെല്ലാം തിന്നു കഴി 
യുമ്പോള്‍ ദൈവം തന്‍െറ എരിയുന്ന കോപം 
അവന്‍െറ നേര്‍ക്കെറിയും. ദൈവം ദുഷ്ടന്‍െറെ 
മേല്‍ ശിക്ഷയുടെ മഴ പെയ്യിക്കും. 

24ഇരുമ്പുവാളില്‍നിന്ന്‌ ദുഷ്ടന്‍ ഓടിപ്പോ 
യേക്കാം. എന്നാല്‍ ഓടുകൊണ്ടുള്ളഅ൩ അയാ 
ളെ വീഴ്ത്തും. 

25“ടുകൊണ്ടുള്ള അന്പ്‌ അവന്‍െറ ശരീര 
ത്തിലൂടെ തുളച്ചുകടന്ന്‌ പുറത്തുവരും. അതി 
ന്‍െറ കൂര്‍ത്തമുന അയാളുടെ കരളിലൂടെ തുള 
ച്ചുകയറുകയും അയാള്‍ ഭീതിമൂലം സ്തബ്ധ 
നാകുകയും ചെയ്യും. 

2അവനന്‍െറ ഖജനാവു മുഴുവനും നശിക്കും. 
മനുഷ്യന്‍ കത്തിക്കാത്ത ഒരു അഗ്നി അവനെ 
നശിപ്പിക്കും. അവന്‍െറ വീട്ടില്‍ അവശേഷിക്കു 
ന്നതെല്ലാം ആ അഗ്നി നശിപ്പിക്കും. 

മ്ദുഷ്ടന്‍െറ അപരാധം സ്വര്‍ഗ്ഗം തെളിയി 
ക്കും. ഭൂമി അവനെതിരെ സാക്ഷിപറയും. 

28അവനന്‍െറ വീട്ടിലുള്ളതെല്ലാം ദൈവത്തി 
ന്‍െറ കോപപ്രവാഹത്തില്‍ ഒലിച്ചു പോകും. 

29ഇതാണ്‌ ദുഷ്ടനുവേണ്ടി ദൈവം ചെയ്യു 
ന്നത്‌. അവനു നല്‍കാന്‍ ദൈവം ഉദ്ദേശിക്കുന്നത്‌ 
അതു തന്നെ.” 




















ഇയ്യോബ്‌ മറുപടി പറയുന്നു 
അപ്പോള്‍ ഇയ്യോബ്‌ മറുപടി പറഞ്ഞു: 
2 മ“ഞാന്‍ പറയുന്നതു കേള്‍ക്കുക. എന്നെ 
ആശ്വസിപ്പിക്കാനുള്ള നിന്‍െറ വഴി അതായി 
രിക്കട്ടെ. 

ഞാന്‍ പറയുമ്പോള്‍ ക്ഷമയോടെ ഇരിക്കുക. 
പിന്നെ, ഞാന്‍ പറഞ്ഞു കഴിയുമ്പോള്‍ നിങ്ങ 
ള്‍ക്കെന്നെ പരിഹസിക്കാം. ഭ്ഞാ൯ മനുഷ്യര്‍ 
ക്കെതിരായി പറയുകയല്ല. ഞാ൯ അക്ഷമനാകു 
ന്നതിന്‌ മതിയായ കാരണമുണ്‌. 

എന്നെ നോക്കി നടുങ്ങിക്കൊള്ളൂ. നിന്‍െറ 
വായ്പൊത്തി നടുക്കത്തോടെ എന്നെ തുറിച്ചു 
നോക്കുക! 

എനിക്കു സംഭവിച്ചതിനെപ്പറ്റി ആലോചി 
ക്കുമ്പോള്‍ എനിക്കു ഭയമുണ്ടാകുന്നു, എന്‍െറ 
ശരീരം വിറയ്ക്കുന്നു! 

"എന്തുകൊണ്ടാണ്‌ ദുഷ്ടര്‍ ദീര്‍ഘകാലം ജീ 
വിക്കുന്നത്‌? എന്തുകൊണ്ടാണവര്‍ വാര്‍ദ്ധക്യം 
വരെ ജീവിക്കുകയും വിജയികളാകുകയും ചെ 
യുന്നത്‌? 

തങ്ങളുടെ കുഞ്ഞുങ്ങള്‍ തങ്ങളോടൊപ്പം വള 
രുന്നത്‌ ദുഷ്ടര്‍ കാണുന്നു. അവര്‍ തങ്ങളുടെ 
പേരക്കുട്ടികളെ കാണാനും ജീവിക്കുന്നു. 

അവരുടെ വസതികള്‍ സുരക്ഷിതവും 
അവര്‍ ഭയരഹിതരുമാകുന്നു. ദുഷ്ടരെ ശിക്ഷി 
ക്കാന്‍ ദൈവം വടി ഉപയോഗിക്കുന്നിചല്ല. 

10അവരുടെ കാള ഇണചേരുന്നതില്‍ പരാ 
ജയപ്പെടുന്നില്ല. അവരുടെ പശുക്കള്‍ക്കു കുട്ടി 
കളുണ്ടാകുന്നു, അവരുടെ പശുക്കുട്ടികള്‍ ജനന 
ത്തിങ്കല്‍ മരിക്കുന്നില്ല. 








ഇയ്യോബ്‌ 21:11-22:13 


ദുഷ്ടന്മാര്‍ അവരുടെ കുട്ടികളെ കുഞ്ഞാടു 
കളെപ്പോലെ കളിക്കാന്‍ പുറത്തുവിടുന്നു. അവ 
രുടെ കുട്ടികള്‍ നൃത്തം വയ്ക്കുന്നു. 

12വീണയുടെയും പുല്ലാങ്കുഴലുകളുടെയും 
ഈണത്തിനൊപ്പിച്ച്‌ അവര്‍ നൃത്തം ചെയുന്നു. 

ദുഷ്ടര്‍ അവരുടെ ജീവിതത്തില്‍ വിജയം 
ആഅസ്ധ്വദിക്കുന്നു. അനന്തരം അവര്‍ മരിക്കുകയും 
കഷ്ടപ്പാടുകളൊന്നുമറിയാതെ കല്പറയിലേക്കു 
പോകുകയും ചെയ്യുന്നു. 

14പക്ഷേ ദുഷ്ടര്‍ ദൈവത്തോടു പറയുന്നത്‌ 
ഇതാണ്‌, “ഞങ്ങളെ വെറുതെവിടു! നിന്‍െറ വഴി 
പിന്തുടരാന്‍ ഞങ്ങള്‍ക്കാഗ്രഹമില്ല! 

ദുഷ്ടര്‍ ഇങ്ങനെയും കൂടിപറയുന്നു, “ആരാ 
ണു സര്‍വ്വശക്തനായ ദൈവം? ഞങ്ങള്‍ക്കവനെ 
സേവിക്കേണ്ടതില്ല! അവനോടു പ്രാര്‍ത്ഥിക്കു 
വാന്‍ ഇതു സഹായിക്കയില്ല! 
1ദുഷ്ടര്‍ക്ക്‌ അവരുടെ സ്വന്തം വിജയം സാ 
ധിക്കുന്നില്ല എന്നതു സത്യമാകുന്നു. എനിക്ക 
വരുടെ ഉപദേശം അനുസരിക്കാന്‍ വയ്യ. 

പക്ഷേ എത്രതവണ ദൈവം അവരുടെ വെ 
ളിച്ചം രതിക്കെടുത്തി? എത്രതവണ അവര്‍ക്കു 
ദുരിതങ്ങളുണ്ടായി? എപ്പോഴാണു ദൈവം അവ 
രോടു കോപിക്കുകയും അവരെ ശിക്ഷിക്കുക 
യും ചെയ്തത്‌? 

8കാറ്റുപറത്തുന്ന കച്ചിപോലെയും കൊടു 
കാറ്റു പറത്തുന്ന പതിരൂപോലെയും ദൈവം 
ദുഷ്ടരെ പറത്തുന്നുണ്ടോ? 

പക്ഷേ നിങ്ങള്‍പറയുന്നു, “ദൈവം ഒരു 
കുട്ടിയെ അവന്‍െറ പിതാവിന്‍െറ പാപങ്ങ 
ള്‍ക്കു ശിക്ഷിക്കുന്നു!" എന്ന്‌ വേണ്ട! ദൈവം 
ദുഷ്ടനെത്തന്നെ ശിക്ഷിക്കട്ടെ. തന്‍െറ പാപ 
ങ്ങള്‍ മൂലമാണു താന്‍ ശിക്ഷിക്കപ്പെട്ടതെന്ന്‌ 
ദുഷ്ടന്‍ അപ്പോളറിയും! 

20പാപിതന്നെ സ്വന്തംശിക്ഷ കാണട്ടെ. സര്‍ 
വൃശക്തനായ ദൈവത്തിന്‍െറ കോപമവനു 
സ്വയം ബോദ്ധ്യമാകട്ടെ. 

2 ജീവിതം കഴിഞ്ഞു മരിക്കുമ്പോള്‍ താനുപേ 
ക്ഷിച്ചുപോകുന്ന കുടുംബത്തെക്കുറിച്ച്‌ ദുഷ്ടന്‍ 
ഉത്ക്കണ്ഠപ്പെടുകയേ ഇല്ല. 

2ദൈവത്തിന്‌ അറിവു പകരാന്‍ ആര്‍ക്കും 
സാദ്ധ്യമല്ല. ഉന്നതസ്ഥാനങ്ങളിലുള്ളവരെപ്പോ 
ലും ദൈവം വിധിക്കുന്നു. 

സുഖകരമായ മുഴുജീവിതത്തിനുശേഷം 
ഒരാള്‍ മരിക്കുന്നു. വളരെ സുരക്ഷിതവും സുഖ 
കരവുമായ ജീവിതമാണ്‌ അയാള്‍ നയിച്ചത്‌. 

24അയാളുടെ ശരീരം നന്നായി പരിചരിക്ക 
പ്പെട്ടതും അസ്ഥികള്‍ ഇപ്പോഴും ശക്തവുമാകു 
ന്നൂ. 

2പക്ഷേ മറ്റൊരാള്‍ മനോവേദനയോടെയു 
ള്ള ദുരിതജീവിതത്തിനുശേഷം മരിക്കുന്നു. 
അയാളൊരിക്കലും ഒരു നന്മയും അനുവഭവിച്ചി 
ട്ടില്ല. 

2അവസാനം അവരിരുവരും ഒന്നിച്ചുമണ്ണടി 
യും. അവരിരുവരെയും പുഴുക്കള്‍ പൊതിയും. 

മപക്ഷേ നിങ്ങള്‍ ചിന്തിക്കുന്നതെന്താണെ 
ന്നും എന്നെ വേദനിപ്പിക്കുകയാണു നിങ്ങളുടെ 
ഉദ്ദേശ്യമെന്നും എനിക്കറിയാം. 

28നിങ്ങള്‍ പറഞ്ഞേക്കാം: ‘നല്ല ഒരു മനുഷ്യ 
ന്‍െറ വീട എനിക്ക്‌ കാണിച്ചുതരിക. ഇനി, 
ദുഷ്ടര്‍ താമസിക്കുന്ന സ്ഥലവും കാട്ടിത്തരിക.” 

തീര്‍ച്ചയായും നിങ്ങള്‍ വഴിപോക്കരോടു 
സംസാരിച്ചിട്ടുണ്ട. അവരുടെ കഥകള്‍ നിങ്ങള്‍ 
തീര്‍ച്ചയായും സ്വീകരിക്കും. 

ദുരിതങ്ങള്‍ വരുമ്പോള്‍ ദുഷ്ടര്‍ ഒഴിവാക്ക 























530 


പ്പെടുന്നു. ദൈവം കോപിക്കുമ്പോള്‍ അവര്‍ 
അതിജീവിക്കുന്നു. 

31ഒരു ദുഷ്ടന്‍െറ പ്രവൃത്തികള്‍ക്ക്‌ അവന്‍െറ 
മുഖത്തുനോക്കി വിമര്‍ശിക്കാന്‍ ആരും തയ്യാ 
റാവുകയില്ല. അവന്‍െറ ദുഷ്പ്രവൃത്തികള്‍ക്ക്‌ 
ആരും അവനെ ശിക്ഷിക്കുകയില്ല. 

ാശ്മശാനത്തിലേക്കെടുക്കപ്പെടുമ്പോള്‍ 
അവന്‍െറ കല്ലറയ്ക്കു സമീപം ഒരു കാവല്‍ക്കാ 
രനുണ്ടാകും. 

33അതിനാല്‍, താഴ്വരയിലെ മണ്ണ്‌ ആ ദുഷ്ട 
മനുഷ്യനുവേണ്ടി സന്തോഷിക്കും. അയാളുടെ 
ശവഘോഷയാത്രയില്‍ ആയിരങ്ങള്‍ പങ്കെടു 
ക്കും. 34അതിനാല്‍ നിങ്ങള്‍ക്ക്‌ നിങ്ങളുടെ 
പാഴ്വാക്കുകള്‍കൊണ്ട്‌ എന്നെ ആശ്വസിപ്പി 
ക്കാനാവില്ല. നിങ്ങളുടെ ഉത്തരങ്ങള്‍ സഹായ 
കമാവുകയില്ല തന്നെ!” 








എലീഫസ്‌ മറുപടി പറയുന്നു 
72 അപ്പോള്‍ തേമാ൯ന്‍കാരനായ എലീഫസ്‌ 
മറുപടി പറഞ്ഞു: 

2“ദൈവത്തിനു നമ്മെക്കൊണ്ടെന്തെങ്കിലും 
സഹായം വേണോ? വേണ്ട! വളരെ വലിയൊരു 
ജ്ഞാനിപോലും ദൈവത്തിനു പ്രയോജനകര 
മല്ല. 

നിന്‍റെ നീതിനിറഞ്ഞ ജീവിതംകൊണ്ടു 
ദൈവത്തിനെന്തെങ്കിലും പ്രയോജനമുണ്ടോ? 
ഇല്ല! നീ അവനെ പിന്തുടര്‍ന്നുവെന്നു കരുതി 
സര്‍വ്വശക്തനായ ദൈവത്തിനെന്തെങ്കിലും 
നേട്ടമുണ്ടാകുമോ? ഇല്ല! 

ഇയ്യോബേ, ദൈവം എന്തുകൊണ്ടാണു നി 
ന്നെ ശിക്ഷിക്കുകയും പഴിക്കുകയും ചെയ്യു 
ന്നത്‌? നീ അവനെ ആരാധിക്കുന്നതുകൊ 
ണ്ടാണോ? 

അല്ല, നീ വളരെയധികം പാപം ചെയ്തതു 
കൊണ്ടാണ്‌. ഇയ്യോബേ, പാപം ചെയ്യുന്നതു 
നീ ഒരിക്കലും നിര്‍ത്തിയില്ല! 

ഒരു സഹോദരനു നീ പണം കടം കൊടുക്കു 
കയും അതിനായി അവനോടു നിര്‍ബ്ബന്ധമാ 
യി നീ പണയച്ചീട്ടു വാങ്ങുകയും ചെയ്തിരി 
ക്കാം. ദരിദ്രനന്‍െറെ ഉടുതുണിപോലും നീ പണ 
യമായി വാങ്ങിയിരിക്കാം. അകാരണമായായി 
രിക്കാം നീ അതൊക്കെ ചെയ്തത്‌. 

വിശപ്പും ക്ഷീണവുമുള്ളവര്‍ക്ക്‌ നീ വെള്ള 
വും ഭക്ഷണവും കൊടുത്തില്ലായിരിക്കാം. 

ണയ്യോബേ, നിനക്കനവധി കൃഷിഭൂമിയുണ്ട്‌. 
ആളുകള്‍ നിന്നെ ബഹുമാനിക്കുന്നു. 

പക്ഷേ വിധവകളെ നീ ഒന്നും കൊടുക്കാതെ 
പറഞ്ഞയച്ചിരിക്കാം. ഇയ്യോബേ, അനാഥരെ 
നീ ചതിച്ചിരിക്കാം. 

10നിനക്കു ചുറ്റും കെണികളുണ്ടാകാനും പൊ 
ടുന്നനവേ കുഴപ്പങ്ങള്‍ നിന്നെ ഭയപ്പെടുത്താ 
നും ഇടയായത്‌ അതുമൂലമാണ്‌. 

11“അതിനാലാണ്‌ നിനക്കു കാണാനാവാത്ത 
വിധം ഇരുട്ടുണ്ടായതും പ്രളയംവന്നു നിന്നെ 
മൂടിയതും. 
12ദൈവം സ്വര്‍ഗ്ഗത്തിനെറ അത്യുന്നതത്തില്‍ 
വസിക്കുന്നു. നക്ഷത്രങ്ങള്‍ എത്രമാത്രം ഉയരത്തി 
ലാണെന്നു നോക്കുക. ഉന്നതനക്ഷത്രങ്ങളെ കാ 
ണാന്‍ ദൈവം താഴേക്കാണു നോക്കുന്നത്‌. 

പക്ഷേ ഇയ്യോബേ, നീ ചോദിച്ചേക്കാം, 
“ദൈവത്തിനെന്തറിയാം? ഇരുണ്ടമേഘങ്ങളി 
ലൂടെ ഞങ്ങളെ കണ്ട്‌ ദൈവത്തിനെങ്ങനെ 
ന്യായവിധി നടത്താനാകും? 














531 


14൧ംനത്ത മേഘങ്ങള്‍ അവനെ ഞങ്ങളില്‍ 
നിന്ന്‌ ഒളിപ്പിക്കുന്നു, ച്ക്രവാളത്തിന്‍െറ അപ്പുറ 
ത്തുകൂടി നടക്കുന്ന അവന്‍ അതിനാല്‍ ഞങ്ങളെ 
കാണാനാവില്ല. 

1ഇര്മോബേ, വളരെപ്പണ്ട്‌ ദുഷ്ടര്‍ നടന്നിരു 
ന്ന അതേ പാതയിലൂടെയാണു നീയും നടക്കു 
ന്നത്‌. 

1മരണസമയമായിട്ടില്പാതിരുന്നിട്ടും ആ ദു 
ഷ്ടര്‍ നശിപ്പിക്കപ്പെട്ടു. അവര്‍ പ്രളയത്തില്‍ 
ഒലിച്ചുപോയി. 
17അവര്‍ ദൈവത്തോടു പറഞ്ഞു, “ഞങ്ങളെ 
വെറുതെവിടുക! സര്‍വ്വശക്തനായ ദൈവത്തി 
ന്‌ ഞങ്ങളുടെമേല്‍ ഒന്നും ചെയ്യാനാവില്ല! 

18 എന്നിട്ടും അവരുടെ വീടുകള്‍ നല്ല വസ്തു 
ക്കളെക്കൊണ്ടു നിറച്ചതു ദൈവമാകുന്നു! ഇല്ല, 
ദുഷ്ടന്മാരുടെ ഉപദേശമനുസരിക്കാന്‍ എനിക്കു 
വയ്യ! 

19അവര്‍ നശിപ്പിക്കപ്പെടുന്നതു കണ്ട്‌ നന്മ 
നിറഞ്ഞവര്‍ ആഹ്്റാദിക്കും. നിഷ്കളങ്കര്‍ ദുഷ്ട 
രെ പരിഹസിക്കും. 

20:സത്യത്തില്‍ നമ്മുടെ ശത്രുക്കള്‍ നശിപ്പിക്ക 
പ്പെട്ടു! അവരുടെ സമ്പത്ത്‌ അഗ്നിക്കിരയാ 
കുന്നു!” 

2ഇയ്യോബേ, ഇനി സ്വയം ദൈവത്തിനു സ 
മര്‍പ്പിച്ച്‌ അവനുമായി സമാധാനത്തിലാവുക. 
ഇങ്ങനെ ചെയ്താല്‍ നിനക്കു ധാരാളം നന്മക 
ളുണ്ടാകും. 

22അവനന്‍െറ ഉപദേശം സ്വീകരിക്കുക. അവ 
ന്‍െറ വാക്കുകള്‍ ചെവിക്കൊള്ളുക. 

23ഇയ്യോബേ, സര്‍വൃശക്തനായ ദൈവത്തി 
ലേക്കു മടങ്ങിവരിക. നീ പുന:സ്ഥാപിക്കഒ 
ടും. പക്ഷേ നീ നിന്‍െറ വസതിയില്‍നിന്നും 
തിന്മയെ ഒഴിവാക്കണം. 

24നിനന്‍െറ സ്വര്‍ണ്ണത്തെ ചെളിയായിമാത്രം ക 
രുതുക. നിന്‍െറ തനിത്തങ്കത്തെ താഴ്വരയിലെ 
ചരല്‍ക്കല്ലുകളായും കരുതുക. 

25സര്‍വൃശക്തനായ ദൈവമായിരിക്കട്ടെ നി 
നന്‍െറസ്വര്‍ണ്ണം. നിന്‍െറ വെള്ളിക്കൂമ്പാരവും അ 
വനായിരിക്കട്ടെ. 
26അപ്വപോള്‍ നീ സര്‍വ്വശക്തനായ ദൈവത്തെ 
ആസ്വദിക്കും. അപ്പോള്‍ നീ മുഖമുയര്‍ത്തി ദൈ 
വത്തെ നോക്കും. 

2മ7നീ അവനോടു പ്രാര്‍ത്ഥിക്കുകയും അവന്‍ 
നിന്നെ ശ്രവിക്കുകയും ചെയ്യും. അപ്പോള്‍ നീ 
അവനോടുചെയ്ത പ്രതിജ്ഞകള്‍ നിറവേ 
റ്റാ൯ പ്രാപ്തനായിത്തീരും. 

28നീ ചെയുവാന്‍ നിശ്ചയിച്ചിട്ടുള്ളതെല്ലാം 
വിജയകരമായിത്തീരും. നിന്‍െറ ഭാവി തീര്‍ച്ച 
യായും തിളക്കമുറ്റതാകും! 

29അഹങ്കാരികളെ ദൈവം നാണം കെടുത്തു 
ന്നു. പക്ഷേ ദൈവം വിനീതരെ സഹായി 
ക്കുന്നു. 

3%അപ്പോള്‍ തെറ്റുകള്‍ ചെയ്യുന്നവരെ നിന 
ക്കു സഹായിക്കാനാവും. നീ ദൈവത്തോടു 
പ്രാര്‍ത്ഥിക്കുമ്പോള്‍ അവന്‍ ആ ജനത്തോടു 
പൊറുക്കും. എന്തുകൊണ്ടെന്നാല്‍ നീ അത്ര 
മാത്രം ശുദ്ധനായിരിക്കുന്നു.” 




















ഇയ്യോബ്‌ മറുപടി പറയുന്നു 
73 അപ്പോള്‍ ഇയ്യോബ്‌ മറുപടി പറഞ്ഞു: 
“ഇന്നും ഞാന്‍ കയ്ക്കുന്ന പരാതി ഉന്ന 
യിക്കുന്നു. എന്തുകൊണ്ടെന്നാല്‍ ഞാനിന്നും 
യാതനയനുഭവിക്കുന്നു. 


ഇയ്യോബ്‌ 22:14-24:2 


3ദൈവത്തെ എവിടെ കണ്ടെത്താനാവുമെ 
ന്ന്‌ എനിക്കറിയാന്‍ കഴിഞ്ഞെങ്കില്‍! ദൈവ 
ത്തിങ്കലേക്ക്‌ എങ്ങനെ പോകണമെന്ന്‌ എനിക്ക്‌ 
അറിയാന്‍ കഴിഞ്ഞെങ്കില്‍! 

“എന്‍റ കഥ ഞാന്‍ ദൈവത്തോടു വിശദീ 
കരിക്കും. ഞാന്‍ നിഷ്കളങ്കനാണെന്നു തെളിയി 
ക്കാന്‍പോന്ന വാദമുഖങ്ങള്‍ എന്‍റെ വായില്‍ 
വന്നുനിറയും. 

ടദൈവം എന്‍െറ വാദങ്ങള്‍ക്കെങ്ങനെ മറുപ 
ടി തരുമെന്ന്‌ എനിക്കറിയണം. ദൈവത്തിന്‍െറ 
ഉത്തരങ്ങള്‍ എനിക്കു മനസ്സിലാക്കണം. 

ദൈവം അവന്‍െറശക്തി എനിക്കെതിരെ പ്ര 
യോഗിക്കുമോ? ഇല്ല, അവന്‍ എന്നെ ശ്രവിക്കും! 

ഞാന്‍ സത്യസന്ധനാണ്‌. എന്‍െറകഥ പറ 
യാന്‍ ദൈവം എന്നെ അനുവദിക്കും. അപ്പോ 
ളെനെറ ന്യായാധിപന്‍ എന്നെ വെറുതെവിടും! 

എന്നാല്‍ ഞാന്‍ കിഴക്കോട്ടുപോയാല്‍ ദൈ 
വം അവിടെയില്ല. പടിഞ്ഞാറോട്ടു ചെന്നാലും 
എനിക്കവനെ കാണാനാവില്ല. 

ദൈവം വടക്കു പ്രവര്‍ത്തിയിലായിരിക്കു 
മ്പോള്‍ ഞാനവനെ കാണുന്നില്ല. ദൈവം തെ 
ക്കോട്ടു തിരിയുമ്പോഴും ഞാനവനെ കാണുന്നി 





























പക്ഷേ ദൈവത്തിന്‌ എന്നെ അറിയാം. 
അവനെന്നെ പരീക്ഷിക്കുകയാണ്‌. ഞാന്‍ സ്വര്‍ 
ണ്ണംപോലെ പരിശുദ്ധനാണെന്ന്‌ അവനറിയാം. 

1ദൈവം ഇച്ഛിക്കുന്ന വഴിയേയാണു ഞാ 
നെന്നും ജീവിച്ചത്‌. ദൈവത്തെ പിന്തുടരുന്നതു 
ഞാനൊരിക്കലും നിര്‍ത്തിയിട്ടില്ല. 

12ദൈവത്തിന്‍െറെ കല്പനകള്‍ ഞാനെപ്പോഴും 
അനുസരിക്കുന്നു. എന്‍െറ ഭക്ഷണത്തെ സ്നേ 
ഹിക്കുന്നതിനെക്കാള്‍ ദൈവത്തിന്‍െറ വായില്‍ 
നിന്നുംവരുന്ന വാക്കുകളെ ഞാന്‍ സ്നേഹിക്കു 
ന്നു. 
13“എന്നാല്‍ ദൈവം ഒരിക്കലും മാറുന്നില്ല. 
ദൈവത്തിനെതിരെ നില്‍ക്കാന്‍ ആര്‍ക്കും സാ 
ദ്ധ്യമല്ല. ദൈവം അവന്‍െറ ഇഷ്ടത്തിനൊത്തു 
പ്രവര്‍ത്തിക്കുന്നു. 

14എനിക്കായി ആലോചിച്ചു വച്ചിട്ടുള്ളത്‌ 
ദൈവം പ്രവര്‍ത്തിക്കും. എനിക്കായി അവന്‍െറ 
പക്കല്‍ ഇനിയും അനവധി പദ്ധതിയുണ്ട്‌. 

15അതിനാലാണു ഞാന്‍ ദൈവത്തെ ഭയക്കു 
ന്നത്‌. എനിക്കിക്കാര്യങ്ങളെല്പാം മനസ്സിലാകു 
ന്നുണ്ട്‌. അതിനാലാണ്‌ ഞാന്‍ ദൈവത്തെ ഭയ 
ക്കുന്നത്‌. 

16എന്‍െറ ഹൃദയത്തെ ദൈവം ദൂര്‍ബ്ബലമാക്കു 
ന്നു. എന്‍െറ ധൈര്യം ചോര്‍ന്നു പോകുകയും 
ചെയ്യുന്നു. സര്‍വ്വശക്തനായ ദൈവമാണെന്നെ 
ഭയപ്പെടുത്തുന്നത്‌. 

17 എനിക്കു സംഭവിച്ച ദുരനുഭവങ്ങള്‍ എന്‍െറ 
മുഖത്തുവന്ന കാര്‍മേഘങ്ങള്‍ പോലെയാണ്‌. 


പക്ഷേ ആ ഇരുട്ട്‌ എന്നെ മനനിയാക്കുകയില്ല. 
“ജനങ്ങള്‍ക്കു വരാന്‍ പോകുന്ന പ്രശ്ന 
24 ങ്ങളെന്തെന്ന്‌ സര്‍വ്വശക്തനായ ദൈവം 
അറിയുന്നുവെങ്കിലും അവന്‍െറ അനുയായിക 
ള്‍ക്ക്‌ അവന്‍ എപ്പോള്‍ പ്രവര്‍ത്തിക്കുമെന്ന്‌ 
മുന്‍കൂട്ടി പറയാന്‍ കഴിയുകയില്ല. എന്താണി 
തിനുകാരണം?” 
2“അയല്‍ക്കാരന്‍െറെ കൂടുതല്‍ ഭൂമിക്കായി മനു 
ഷയര്‍ അതിര്‍ത്തിക്കല്ലുകള്‍ നീക്കുന്നു. മനുഷ്യര്‍ 
ആട്ടിന്‍പറ്റങ്ങളെ മോഷ്ടിക്കുകയും അടുത്ത 
പുല്‍മേടുകളിലേക്കു കൊണ്ടുപോകുകയും ചെ 
യുന്നു. 


























ഇയ്യോബ്‌ 24:3-26:3 


3അനാഥക്കുട്ടികളുടെ കഴുതകളെ അവര്‍ മോ 
ഷീടിക്കുന്നു. വിധവയുടെ പശുവിനെ കടം വീ 
ട്ടുംവരെ അവര്‍ പിടിച്ചുകൊണ്ടുപോകുന്നു. 

അവര്‍ ദരിദ്രരെ ഒരു സ്ഥലത്തുനിന്നും മറ്റൊ 
രുസ്ഥലത്തേക്കു വീടില്ലാതെ അലയാന്‍ നിര്‍ബ്ബ 
ന്ധിക്കുന്നു. എല്ലാ ദരിദ്രരും ഈ ദുഷ്ടരെ ഭയന്ന്‌ 
ഒളിച്ചിരിക്കുന്നു. 

ടപാവങ്ങള്‍ മരുഭൂമിയിലെ കാട്ടുകഴുതകളെ 
പ്പോലെ ഭക്ഷണം തേടി അലഞ്ഞുനടക്കുന്നു. 
അതിരാവിലെതന്നെ ഉണര്‍ന്നെണീറ്റ്‌ അവര്‍ 


Yu 

















ഭക്ഷണം തേടുന്നു. തങ്ങളുടെ കുട്ടികള്‍ക്ക്‌ 
ആഹാരം നേടാന്‍ പകലന്തിയോളം അവര്‍ 
പണിയെടുക്കുന്നു. 


പോതിരാത്രിവരെ പാവങ്ങള്‍ വയ്ക്കോല്‍ 
കൊയ്തും മറ്റും പാടങ്ങളില്‍ പണിയുന്നു. ധനി 
കര്‍ക്കായി അവര്‍ മുന്തിരിത്തോപ്പുകളില്‍ 
മുന്തിരിപ്പഴം പറിക്കുന്നു. 

"പാവങ്ങള്‍ രാത്രിയില്‍ വസ്ത്രമില്ലാതെ കിട 
ന്നുറങ്ങുന്നു. തണുപ്പില്‍നിന്നും രക്ഷനേടാന്‍ 
അവര്‍ക്കു പുതപ്പുകളില്ല. 

പര്‍വ്വതങ്ങളില്‍ അവര്‍ മഴ നനഞ്ഞു കൂതി 
രുന്നു. തണുപ്പില്‍നിന്നു രക്ഷപ്പെടാന്‍ അവര്‍ക്ക്‌ 
ഒന്നുമില്ല. അതിനാലവര്‍ വലിയ പാറകളോടു 
ചേര്‍ന്നിരിക്കുന്നു. 

4അനാഥശിശുവിനെ അവര്‍ അമ്മയില്‍ 
നിന്നും തട്ടിയെടുക്കുന്നു. പാവപ്പെട്ടവന്റെറ 
കുഞ്ഞിനെ അവര്‍ പണയമായി കൊണ്ടുപോ 
കുന്നു. 

1വസ്ത്രങ്ങളില്ലാത്തതിനാല്‍ പാവങ്ങള്‍ 
നഗ്നരായി പണിയെടുക്കുന്നു. ദുഷ്ടര്‍ക്കായി 
അവര്‍ കറ്റ ചുമക്കുന്നു. പക്ഷേ അപ്പോഴും 
അവര്‍ വിശന്നിരിക്കുന്നു. 

ദരിദ്രര്‍ ഒലിവെ പിഴിഞ്ഞെടുക്കുന്നു. 
മുന്തിരിച്ചക്കുകളില്‍ അവര്‍ മുന്തിരിക്കുമേല്‍ 
നടക്കുന്നു. പക്ഷേ അവര്‍ക്ക്‌ കുടിക്കാന്‍ ഒന്നു 
മില്ല. 

12നഗരത്തില്‍, മരിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങ 
ളുടെ ദു:ഖശബ്ദങ്ങള്‍ നിങ്ങള്‍ക്കു ശ്രദ്ധിക്കാം. 
വേദനിക്കുന്ന അവര്‍ സഹായത്തിനായി നില 
വിളിക്കുന്നു. എന്നാല്‍ ദൈവമതു ചെവിക്കൊ 
ള്ളൂന്നില്ല. 

ദപ്രകാശത്തിനെതിരെ ചിലര്‍ കലാപം കൂട്ടു 
ന്നു. ദൈവേച്ഛ എന്തെന്ന്‌ അവര്‍ക്കു പ്രശ്ന 
മല്ല. ദൈവേച്ഛയ്ക്കൊത്തല്ല അവര്‍ ജീവിക്കു 
ന്നത്‌. 4കൊലയാളി പുലര്‍കാലത്തുതന്നെ എഴു 
ന്നേറ്റ്‌ ദരിദ്രരെയും നിസ്റഹായരെയും കൊല്ലു 
ന്നു. രാത്രിയില്‍ അവനൊരു കള്ളനുമാകുന്നു. 

15വ്ൃഭിചരിക്കുന്നവ൯ രാത്രിവരാ൯ കാത്തിരി 
ക്കുന്നു. “ആരും എന്നെ കാണുകയില്ല” എന്നു 
കരുതുന്നുണ്ടങ്കിലും അയാള്‍ അപ്പോഴും 
തലയില്‍ തുണിയിടുന്നു. 

1രോത്രിയില്‍ ഇരുട്ടുവരുമ്പോള്‍ ദുഷ്ടന്മാര്‍ മ 
നുഷരുടെ വീടുകളില്‍ അതിക്രമിച്ചു കയറു 
ന്നു. എന്നാല്‍ പകല്‍വെളിച്ചത്തില്‍ അവര്‍ 
തങ്ങളുടെ സ്വന്തം വീടുകളില്‍ത്തന്നെ അടച്ചി 
രിക്കുന്നു. പ്രകാശത്തെ അവര്‍ ഒഴിവാക്കുന്നു. 

17ആ ദുഷ്ടന്മാര്‍ക്ക്‌ ഏറ്റവും കടുത്തരാത്രി 
പ്രഭാതംപോലെയാണ്‌. കൂരിരൂട്ടിന്‍െറ ഭീകരതെ 
യെപ്പറ്റി അവര്‍ക്ക്‌ നന്നായറിയാം! 

1പക്ഷേ ദുഷ്ടര്‍, പ്രളയത്തിലൊഴുകിപ്പോ 

















532 


ചൂടേറിയ, വരണ്ട കാലാവസ്ഥ, ശീത കാല 
ത്തെ മഞ്ഞില്‍നിന്ന്‌ അവര്‍ക്കു കിട്ടുന്നവെള്ളം 
വറ്റിച്ചുകളയുന്നു. അങ്ങനെ ആ പാപികള്‍ 
പാതാളത്തിലേക്ക്‌ എടുക്കപ്പെടുന്നു. 

മദുഷ്ടന്‍ മരിക്കുകയും സ്വന്തം അമ്മപോലും 
അയാളെ മറക്കുകയുംചെയ്യും. അവന്‍െറ ശരീരം 
തിന്നുന്ന പുഴുകളായിരിക്കും അവന്‍െറ പ്രിയ 
പ്പെട്ടവര്‍. ആളുകള്‍ അവനെ ഓര്‍മ്മിക്കുകയില്പ. 
അങ്ങനെ ഒരു ചീഞ്ഞ തടിക്കഷണം പോലെ 
ദുഷ്ടന്‍ തകരും. 

2വന്ധ്യകളെ ദുഷ്ടര്‍ വേദനിപ്പിക്കുന്നു. വി 
ധവകളെ സഹായിക്കാന്‍ അവര്‍ കൂട്ടാക്കുന്നില്ല. 

മശക്തരെ നശിപ്പിക്കാന്‍ ദുഷ്ടര്‍ തങ്ങളുടെ 
ശക്തി ഉപയോഗിക്കുന്നു. ദുഷ്ടര്‍ ശക്തരായേ 
ക്കാം പക്ഷേ സ്വന്തം ജീവിതത്തെപ്പറ്റിപ്പോലും 
അവര്‍ക്ക്‌ തീര്‍ച്ചയൊന്നുമില്ല. 

2മ3പുരുങ്ങിയ സമയത്തേക്കു ദുഷ്ടര്‍ക്ക്‌ സുര 
ക്ഷിതത്വവും അഭയവും തോന്നിയേക്കാം. ശക്ത 
രാകാന്‍ അവരാഗ്രഹിച്ചേക്കാം. 

24ദുഷ്ടന്മാര്‍ക്ക്‌ അല്ലനേരത്തേക്കു വിജയമു 
ണ്ടായേക്കാം. പക്ഷേ പിന്നീടവര്‍ ഇല്ലാതെയാ 
കും. ധാന്യംപോലെ അവര്‍ കൊയ്യപ്പെടും. മറ്റോ 
രോരുത്തരെയും പോലെ ആ ദുഷ്ടരും മുറിയ്ക്ക 
പ്പെടും. 

മ്ഇതൊക്കെ സത്യമാണെന്നു ഞാന്‍ ആണ 
യിടുന്നു! ഞാന്‍ നുണയാണു പറയുന്നതെന്ന്‌ 
തെളിയിക്കുവാന്‍ ആര്‍ക്കുകഴിയും? എനിക്കു 
തെറ്റു സംഭവിച്ചുവെന്ന്‌ കാണിച്ചുതരുവാന്‍ ആ 
ര്‍ക്കു കഴിയും?” 








ബില്‍ദാദ്‌ ഇയ്യോബിനു മറുപടി നല്‍കുന്നു 
2D അപ്പോള്‍ ശൂഹ്ൃയനായ ബില്‍ദാദ്‌ മറു 
പടി പറഞ്ഞു: 

2“ദൈവമാണ്‌ ഭരണാധിപന്‍. അവന്‍ മനുഷ്യ 
രെ തന്നില്‍ ഭയവും ബഹുമാനവുമുള്ളവരാക്കു 
ന്നു. തന്‍െറ സ്വര്‍ഗ്ഗീയസിംഹാസനത്തെ 
അവന്‍ സമാധാനത്തില്‍ സൂക്ഷിക്കുന്നു. 

അവന്‍െറ നക്ഷത്രങ്ങളെ എണ്ണാനാര്‍ക്കുമാ 
വില്ല. ദൈവത്തിന്‍െറ സൂര്യന്‍ എല്ലാവരിലുമു 
ദിക്കുന്നു. 

ദൈവവുമായി താരതമ്യപ്പെടുത്തുമ്പോള്‍ 
നന്മ നിറഞ്ഞ മനുഷ്യരില്ല. മനുഷ്യന്‍ ശുദ്ധനാ 
യിരിക്കാനാവില്ല. 

ടചന്ദ്രന്‍പോലും ദൈവത്തിന്‍െറ ദൃഷ്ടിയില്‍ 
ശുദ്ധമോ തിളക്കമാര്‍ന്നതോ അല്ല. ദൈവത്തി 
നന്‍െറദ്ൃഷ്ടിയില്‍ നക്ഷത്രങ്ങള്‍പോലും ശുദ്ധ 
മല്ല. 

തനുഷ്യര്‍ ഒട്ടും ശുദ്ധരല്പ. വിലകെട്ട പുഴുക്ക 
ളെപ്പോലെയുള്ള കൃമികളാണവര്‍?” 





ബില്‍ദാദിന്‌ ഇയ്യോബ്‌ മറുപടി നല്‍കുന്നു 
അപ്പോള്‍ ഇയ്യോബ്‌ മറുപടി പറഞ്ഞു: 
2 2“ബില്‍ദാദ്‌, സോഫര്‍, എലീഫസ്‌ ഈ 
ക്ഷീണിതനും ബലഹീനനുമായവന്‌, അതെ, 
നിങ്ങള്‍ യഥാര്‍ത്ഥത്തിലൊരു വലിയ സഹായ 
വും പ്രോത്സാഹനവും ആയിരുന്നു. അതെ, 
അശക്തകരങ്ങളെ നിങ്ങള്‍ വീണ്ടും ശക്തമാക്കി! 
അതെ, അജ്ഞാനിക്ക്‌ നിങ്ങള്‍ അത്ഭൂതകര 
മായ ഉപദേശമാണു നല്‍കിയിരിക്കുന്നത്‌! 
നിങ്ങളെത്രത്തോളം ജ്ഞാനികളാണെന്ന്‌ 
നിങ്ങള്‍ യഥാര്‍ത്ഥത്തില്‍ തെളിയിച്ചു!* 








യ വസ്തുക്കള്‍പോലെ ഒലിച്ചുപോയി. അവ 
രുടെ അവകാശത്തിലുള്ള ദേശം ശപിക്കപ്പെട്ട 
ത്‌. അതിനാല്‍ സ്വന്തം മുന്തിരിത്തോപ്പില്‍നി 
ന്നും വിളവെടുക്കാനവരാഗ്രഹിക്കുന്നില്ല. 


വചനം 2-3 ഇവിടെ പറയുന്നതിന്‍െറ 
വാച്യാര്‍ത്ഥമല്ല ഇയ്യോബ്‌ ഉദ്ദേശിക്കുന്നത്‌. വ്യംഗ്യ 
ഭാഷയില്‍ പരിഹാസത്തോടെയാണിത്‌ ഇയ്യോബു 
പറയുന്നത്‌. 








533 


ഇക്കാര്യങ്ങള്‍ പറയാന്‍ ആരാണു നിങ്ങളെ 
പ്രചോദിപ്പിച്ചത്‌? ആരുടെ ആത്മാവാണു നി 
ങ്ങളെ പ്രചോദിപ്പിച്ചത്‌? 

ട്ഭൂമിക്കടിയിലെ ജലത്തില്‍ പരേതാത്മാക്കള്‍ 
ഭയന്നു വിറയ്ക്കുന്നു. 

ആ പാതാളം പോലും ദൈവത്തിനു ഭംഗി 
യായി കാണാം. മരണം ഒരുവനെ ദൈവത്തില്‍ 
നിന്നും മറയ്ക്കുന്നില്ല. 

വടക്കെ ആകാശത്തെ ദൈവം ശൂന്യസ്ഥല 
ത്തിനുമീതേ നിവര്‍ത്തി. ദൈവം ഭൂമിയെ ശൂന്യ 
തയില്‍ തൂക്കിയിട്ടു. 

തടിച്ച മേഘങ്ങളില്‍ ദൈവം ജലം നിറയ്ക്കു 
ന്നു. ദൈവം ആ ഘനമേഘങ്ങളെ അതിന്‍െറ 
ശക്തമായ ഭാരംകൊണ്ട്‌ പിളരാന്‍ അനുവദി 
ക്കില്ല. 

പൂര്‍ണ്ണചന്ദ്രന്‍െറ മുഖം ദൈവം മറയ്ക്കുന്നു. 
തന്‍െറ മേഘങ്ങളെക്കൊണ്ടാണവന്‍ ചന്ദ്രനെ 
മറയ്ക്കുന്നത്‌. 

10ദൈവം വെളിച്ചവും ഇരുട്ടും സന്ധിക്കുന്ന 
സമുദ്രത്തില്‍ ഒരു വൃത്തംപോലെ ചക്രവാളം 
വരച്ചു. 

1ദൈവം ശാസിക്കുമ്പോള്‍ ആകാശത്തെ താ 
ങ്ങിനിര്‍ത്തുന്ന അടിത്തറ ഭയന്നു വിറയ്ക്കുന്നു. 
12ദൈവത്തിന്‍െറ ശക്തി സമുദ്രത്തെ ശാന്ത 
മാക്കുന്നു. ദൈവത്തിന്‍െറ ജ്ഞാനം രഹ 
ബിന്‍െറ സഹായികളെ നശിപ്പിച്ചു. 
13ദൈവത്തിന്‍െറ ഉച്ഛ്വാസം ആകാശത്തെ 
തെളിവുറ്റതാക്കുന്നു. ഓടിപ്പോകാന്‍ശ്രമിച്ച സ 
ര്‍പ്പത്തെ ദൈവത്തിന്‍െറ കൈകള്‍ നശിപ്പിച്ചു. 
14ദൈവം ചെയ്യുന്ന അത്ഭുതകാര്യങ്ങളില്‍ ചി 
ലതുമാത്രമാണിത്‌. ദൈവത്തില്‍നിന്നും ചെറി 











ഇയ്യോബ്‌ 26:4-28:4 


ളിക്കുകയും ചെയ്യും. പക്ഷേ ദൈവം അയാളെ 
ശ്രവിക്കില്ല! 

1സര്‍വൃശക്തനായ ദൈവവുമായുള്ള സംഭാ 
ഷണം അയാള്‍ അആസ്്വദിച്ചിരിക്കാം. എല്ലായ്‌ 
പ്പോഴും അയാള്‍ ദൈവത്തോടു പ്രാര്‍ത്ഥിച്ചി 
രിക്കാം. 

11“ദെവത്തിനന്‍െറ ശക്തിയയെപ്പുറ്റി ഞാന്‍ നി 
ങ്ങളെ പഠിപ്പിക്കാം. സര്‍വ്വശക്തനായ ദൈവ 
ത്തിന്‍റെ പദ്ധതികളൊന്നും ഞാന്‍ മറച്ചുവ 
യ്ക്കുകയില്ല. 

12ദൈവത്തിന്‍െറകരുത്ത്‌ നിങ്ങള്‍ സ്വന്തം ക 

ുകള്‍കൊണ്ടു കണ്ടുകഴിഞ്ഞു. പിന്നെന്താ 
ണു നിങ്ങളിങ്ങനെ പാഴ്വാക്കു പറയുന്നത്‌? 

ദദുഷ്ടര്‍ക്കുള്ള ദൈവത്തിന്‍െറ പദ്ധതി ഇതാ 
ണ്‌. സര്‍വ്വശക്തനായ ദൈവത്തില്‍നിന്നും ക്രൂര 
ന്മാര്‍ക്കു കിട്ടാന്‍ പോകുന്നത്‌ ഇതാണ്‌: 

ദുഷ്ടന്‍ അനേകം കുട്ടികളുണ്ടായേക്കാം. 
പക്ഷേ അയാളുടെ കുട്ടികള്‍ യുദ്ധത്തില്‍ വധി 
ക്കപ്പെടും. ദുഷ്ടന്‍െറ കൂട്ടികള്‍ക്ക്‌ ആവശ്യത്തി 
നു ഭക്ഷണം ലഭിക്കില്ല. 

15അവന്‍െറെറ മക്കളെല്ലാം മരിക്കുകയും അവ 
ന്‍െറ വിധവ ദു:ഖിക്കാതിരിക്കുകയും ചെയ്യും. 

ദുഷ്ടന്‍ ധാരാളം വെള്ളി കിട്ടുമെങ്കിലും 
അതയാള്‍ക്ക്‌ ചെളിപോലെയാണ്‌. അയാള്‍ക്ക 
നവധി വസ്ത്രങ്ങളുണ്ടായേക്കാമെങ്കിലും അവ 
അയാള്‍ക്ക്‌ കളിമണ്‍കൂമ്പാരം പോലെയാണ്‌. 

17എന്നാല്‍ നല്ലവന്‍ ദുഷ്ടന്‍റെ വസ്ത്രങ്ങള്‍ 
കിട്ടും. നിഷ്കളങ്കര്‍ക്ക്‌ ദുഷ്ടന്‍െറ വെള്ളി ലഭി 
ക്കും. 

ദുഷ്ടന്‍ ഒരു വീടുണ്ടാക്കിയേക്കാം പക്ഷേ 
അത്‌ അധികനാള്‍ നിലനില്‍ക്കില്ല. അതൊരു 
ചിലന്തിവല പോലെയോ പാറാവുകാരന്‍െറെ 

















യൊരു മര്‍മ്മരമേ നാം കേള്‍ക്കുന്നുള്ളൂ. ദൈവ 
ത്തിന്‍റെ മഹാശക്തിയെല്പറ്റി മനസ്സിലാക്കാന്‍ 
യഥാര്‍ത്ഥത്തില്‍ ആര്‍ക്കുമാവില്ല.” 


7 ഇയ്യോബ്‌ തുടര്‍ന്നു പറഞ്ഞു: 
2“സത്ൃമായും ദൈവം ജീവിക്കുന്നു. ദൈ 
വം ജീവിക്കുന്നെന്ന സത്യംപോലെ തന്നെ 
സത്യമായി അവന്‍ എന്നോട്‌ അനീതി കാട്ടിയി 
രിക്കുന്നു. അതെ, സര്‍വ്വശക്തനായ ദൈവം 
എന്‍െറ ജീവിതം കയ്പുറ്റതാക്കി. 

പക്ഷേ എന്നില്‍ ജീവനുള്ളത്രയുംകാലം, 
ദൈവത്തിന്‍െറ പ്രാണവായു എന്‍െറ മൂക്കിലു 
ള്ളത്രയും കാലം, 

4൭നന്‍െറ ചുണ്ടുകള്‍ ദുര്‍വാക്കുകള്‍ പറകയി 
ല്ല. എന്‍െറ നാവ്‌ ഒരു നുണയും പറകയില്ല. 

നിങ്ങള്‍ ശരിയാണെന്ന്‌ ഞാനൊരിക്കലും 
സമ്മതിക്കയില്ല. ഞാന്‍ നിഷ്കളങ്കനാണെന്ന്‌ 
ഞാന്‍ മരണംവരെ പറഞ്ഞുകൊണ്ടിരിക്കും. 

എന്റെറ ധര്‍മ്മപ്രവൃത്തികളില്‍ ഞാന്‍ മുറു 
കെ പിടിക്കും. നേരായമാര്‍ഗ്ഗം വെടിഞ്ഞ്‌ ഞാ 
നൊരിക്കലും ജീവിക്കയില്ല. ഞാന്‍ ജീവിച്ചിരി 
ക്കുന്നത്രയുംകാലം എന്‍െറ ബോധമനസ്സ്‌ ഒരി 
ക്കലും എന്നെ കുറ്റപ്പെടുത്തില്ല. 

"ആളുകള്‍ എനിക്കെതിരെ നിലകൊണ്ടിരി 
ക്കുന്നു. ദുഷ്ടന്മാര്‍ ശിക്ഷിക്കപ്പെടേണ്ടതുപോ 
ലെ എന്‍െറ ശത്രുക്കള്‍ ശിക്ഷിക്കപ്പെട്ടെങ്കില്‍! 

ദൈവത്തെ ഗാനിക്കാതിരിക്കുന്നവന്‍ മരണ 
സമയത്ത്‌ ഒരു പ്രത്യാശയുമുണ്ടായിരിക്കില്ല. 
ദൈവം അവന്‍െറ ജീവനെടുത്തുകൊണ്ടുപോ 
കുമ്പോള്‍ അയാള്‍ക്കൊരു പ്രത്യാശയുമുണ്ടാ 
യിരിക്കയില്ല. 

ആ ദുഷ്ടന്‍ കുഴപ്പങ്ങളുണ്ടാകുകയും സഹാ 
യത്തിനായി അവന്‍ ദൈവത്തോടു നിലവി 














കൂടാരം പോലെയോ ആയിരിക്കും. 

ദുഷ്ടന്‍ കിടക്കാന്‍ പോകുമ്പോള്‍ ധനിക 
നായിരുന്നിരിക്കാം. പക്ഷേ ഉണര്‍ന്നെണീക്കു 
മ്പോഴേക്കും അയാളുടെ ധനമെല്ലാം പൊയ്‌ 
പോയിരിക്കും. 

20അയാള്‍ വല്ലാതെ ഭയക്കും. അത്‌ എല്ലാം 
തട്ടിയൊഴുക്കിക്കൊണ്ടു പോകുന്നതരത്തിലുള്ള 
വെള്ളപ്രവാഹം പോലെയും കൊടുങ്കാറ്റുപോ 
ലെയുമായിരിക്കും. 

2കിഴക്കന്‍കാറ്റ്‌ അവനെ പറപ്പിച്ചുകളയും. 
കൊടുങ്കാറ്റ്‌ അവനെ വീട്ടില്‍നിന്നും തൂത്തു 
കളയും. 

2കൊടുങ്കാറ്റിന്‍െറ ശക്തിയില്‍നിന്നും ഓടിര 
ക്ഷപ്പെടാന്‍ അയാള്‍ ശ്രമിച്ചേക്കാം. പക്ഷേ കരു 
ണയില്ലാതെ കൊടുങ്കാറ്റ്‌ അവന്‍െറ മേലടിക്കും. 

ദുഷ്ടന്‍ ഓടിപ്പോകുമ്പോള്‍ ആളുകള്‍ കൈ 
യടിക്കും. അയാള്‍ തന്‍െറ വീട്ടില്‍നിന്ന്‌ ഇറങ്ങി 
യോടുമ്പോള്‍ ആളുകള്‍ അയാളുടെ നേരെ 
ചൂളമടിക്കും. 

“ജനങ്ങള്‍ക്ക്‌ വെള്ളി ലഭിക്കുന്ന ഖനിക 

2.8 ളും സ്വര്‍ണ്ണം ശുദ്ധീകരിക്കുന്ന സ്ഥലങ്ങ 
ളുമുണ്ട്‌. 

ഇരുമ്പ്‌ മണ്ണില്‍നിന്നും കുഴിച്ചെടുക്കുന്നു. ചെ 
മ്പ്‌ പാറകളില്‍നിന്നും ഉരുക്കിയെടുക്കുന്നു. 

പണിക്കാര്‍ ഗുഹകളിലേക്കു വിളക്കുകള്‍ 
കൊണ്ടുപോകുന്നു. ഗുഹകളുടെ ഉള്ളറകളില്‍ 
അവര്‍ അന്വേഷിക്കുന്നു. ഇരുട്ടിനെ അഗാധ 
തയില്‍ അവര്‍ പാറകള്‍ തെരയുന്നു. 

4അയിരിന്‍െറ രേഖയെ പിന്തുടര്‍ന്ന്‌ മനു 
ഷ്യന്‍ മണ്ണില്‍ ആഴത്തില്‍ കുഴിക്കുന്നു. ജനങ്ങ 
ളുടെ ആവാസസ്ഥാനത്തുനിന്നും വളരെ അക 
ലേക്ക്‌ അവര്‍ കുഴിച്ചുപോകുന്നു. മറ്റൊരാളും 


ഇയ്യോബ്‌ 28:5-29:13 


മുമ്പവിടെ എത്തിയിട്ടുണ്ടാവില്ല. മറ്റൊരാളില്‍ 
നിന്നും വളരെ താഴെ അവര്‍ കയറില്‍ തൂങ്ങിക്കി 
ടക്കുന്നു. 

ഉപരിതലത്തില്‍ ആഹാരസാധനങ്ങള്‍ വള 
രുന്നു. എന്നാല്‍ അധോതലത്തില്‍ എല്ലാം 
തീയില്‍ ഉരുക്കിയെടുത്തതു പോലെ സ്ഥിതി 
വ്യത്യസ്തമാണ്‌. 

അധോതലത്തില്‍ ഇന്ദ്രനീലക്കല്ലുകളും സ്വര്‍ 

ത്തരികളുമുണ്ട്‌. 

ഭൂമിക്കടിയിലെ വഴികളെപ്പറ്റി കാട്ടുകിളിക 
ള്‍ക്ക്‌ ഒന്നുമറിയില്ല. ആ ഇരുണ്ടവഴികള്‍ പ്രാ 
പ്പിടിയന്മാര്‍ ഒരിക്കലും കണ്ടിട്ടില്ല. 

കാട്ടുമൃഗങ്ങള്‍ ആ വഴിയിലൂടെ നടന്നിട്ടില്ല. 
സിംഹങ്ങള്‍ ആ വഴിയിലൂടെ സഞ്ചരിച്ചിട്ടില്ല. 

കടുപ്പമേറിയ പാറകളും പണിക്കാര്‍ തുരക്കു 
ന്നു. പര്‍വ്വതങ്ങളെ കുഴിച്ച അവയുടെ അന്തര്‍ഭാ 
ഗത്തെ അവര്‍ നഗ്നമാക്കുന്നു. 

14പാറകളിലൂടെ പണിക്കാര്‍ ചാലുകള്‍ കീറു 
ന്നു.പാറയുടെ നിധികളെല്ലാം അവര്‍ കാണു 
ന്നു. 1വെള്ളം തടഞ്ഞു നിര്‍ത്താന്‍ പണിക്കാര്‍ 
അണ കെട്ടുന്നു. ഒളിഞ്ഞിരിക്കുന്നവയെ അവര്‍ 
വെ ളിച്ചത്തു കൊണ്ടുവരുന്നു. 

12“പക്ഷേ ഒരു വ്യക്തി എവിടെയാണു ജ്ഞാ 
നം കണ്ടെത്തുക? വിവേകത്തെ കണ്ടെത്താന്‍ 
നാമെവിടെപ്പോകണം? 

ജ്ഞാനത്തിനന്‍െറ വില നമുക്കറിയില്ല. ഭൂമി 
യിലെ മനുഷ്യര്‍ക്ക്‌ ജ്ഞാനത്തെ മണ്ണില്‍നിന്നു 
കുഴിച്ചെടുക്കാനാകില്ല. 

4അഗാധസമുദ്രങ്ങള്‍ പറയുന്നു, “ജ്ഞാനം 
എന്‍െറ പക്കലില്ല.” കടല്‍ പറയുന്നു, “ജ്ഞാനം 
എന്‍െറ പക്കലില്ല.” 
തനിത്തങ്കംകൊണ്ടും നിങ്ങള്‍ക്കു ജ്ഞാനം 
വാങ്ങാനൊക്കില്ല. ജ്ഞാനം വങ്ങാനാവശ്യമാ 
യത്ര വെള്ളി ഈ ലോകത്തിലില്ല. 

16ഓഫീരിലെ സ്വര്‍ണ്ണം കൊണ്ടോ വിലയേ 
റിയ ഗോമേദകംകൊണ്ടോ ഇന്ദ്രനീലക്കല്ലു കൊ 
ണ്ടോ നിങ്ങള്‍ക്ക്‌ ജ്ഞാനം വാങ്ങാനാകില്ല. 

17സ്വര്‍ണ്ണുത്തെക്കാളും പളുങ്കിനെക്കാളും വില 
യേറിയതാകുന്നു ജ്ഞാനം. ചെലവേറിയ സ്വര്‍ 
ണ്ലാഭരണങ്ങള്‍ കൊണ്ടും ജ്ഞാനം വാങ്ങാന്‍ 
കഴിയില്ല. 

13പവിഴത്തെക്കാളും പളുങ്കിനെക്കാളും വില 
യേറിയതാണ്‌ ജ്ഞാനം. മാണികൃക്കല്പുകളെക്കാ 
ളും വിലയേറിയതാണ്‌ ജ്ഞാനം. 

19എത്യോപ്യയിലെ ഏറ്റവും വിലയേറിയ ക 
പല്ലിനും ജ്ഞാനത്തോളം വിലയില്ല. തനിത്തങ്കം 
കൊണ്ട്‌ നിനക്കു ജ്ഞാനം വാങ്ങാനുമാവില്ല. 

20അങ്ങനെയെങ്കില്‍ ജ്ഞാനം എവിടെ 
നിന്നും വരുന്നു? വിവേകത്തെ നമുക്കെവിടെ 
കണ്ടെത്താം? 

2ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളില്‍ 
നിന്നും ഒളിപ്പിച്ചുവച്ചിരിക്കുകയാണ്‌ ജ്ഞാനം. 
ആകാശത്തിലെ പറവകള്‍ക്കുപോലും ജ്ഞാന 
ത്തെ കാണാനാവില്ല. 

മാമരണവും വിനാശവും പറയുന്നു, “ഞങ്ങള്‍ 
ജ്ഞാനത്തെ കണ്ടെത്തിയിട്ടില്ല, അതെപ്പറ്റി 
എന്തൊക്കെയോ കേട്ടിട്ടേയുള്ളൂ.” 

2മ3ജ്ഞാനത്തിലേക്കുള്ള വഴി ദൈവത്തിനേ 
അറിയൂ. ജ്ഞാനമെവിടെയെന്നും ദൈവത്തി 
നേ അറിയൂ. 

24ലോകത്തിന്‍െറ അരികുവരെ ദൈവത്തിനു 
കാണാം. ആകാശത്തിനു കീഴിലുള്ളതെല്ലാം 
ദൈവം കാണുന്നു. 

കാറ്റിന്‌ ദൈവം അതിന്‍െറ കരുത്തു നല്‍കി. 


















































534 


സമുദ്രത്തെ എത്രത്തോളം വലുതാക്കണമെന്നു 
ദൈവം നിശ്ചയിച്ചു. 

2തേഴയെ എവിടേക്കയയ്ക്കണമെന്ന്‌ ദൈവം 
നിശ്ചയിച്ചു. പേമാരി എവിടേക്കു പോകണ 
മെന്നും. 

27അപ്പ്പോള്‍ ദൈവം ജ്ഞാനംകാണുകയും അ 
തിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്തു. ജ്ഞാനം 
എത്ര ഗുണപ്രദമാണെന്ന്‌ ദൈവം കണ്ടു. എന്നി 
ടട അവന്‍ ജ്ഞാനത്തെ അംഗീകരിച്ചു. 

28തനുഷ്യരോടു ദൈവമിങ്ങനെ പറഞ്ഞു, “യ 
ഹോവയെ ഭയക്കുകയും ആദരിക്കുകയും ചെ 
യുക. അതാണു ജ്ഞാനം. ദുഷ്പ്രവൃത്തികള്‍ 
ചെയ്യാതിരിക്കുകയെന്നതാണു വിവേകം.” 

ഇയ്യോബ്‌ തുടര്‍ന്നു സംസാരിച്ചു. ഇ 
2 യ്യോബു പറഞ്ഞു: 

2“എനന്‍െറെ ജീവിതം, ദൈവം എന്നെ പരിപാ 
ലിച്ചിരുന്ന മാസങ്ങളിലേതുപോലെയായിരു 
ന്നെങ്കില്‍! 

3ആ കാലത്ത്‌ എന്‍െറ മുകളില്‍ ദൈവത്തി 
നെറ പ്രകാശം തിളങ്ങുകയും എനിക്ക്‌ ഇരുട്ടി 
ലൂടെ നടക്കാനാവുകയും ചെയ്തു. നേരായ 
ജീവമാര്‍ഗ്ഗം ദൈവം എനിക്കു കാട്ടിത്തന്നു. 
“ഞാന്‍ വിജയിച്ചുകൊണ്ടിരിക്കുകയും ദൈ 
വം എന്‍െറ ആത്മമിത്രമായിരിക്കുകയും ചെ 
യ്തകാലം ഞാന്‍ അതിയായി പ്രത്യാശിക്കുന്ന! 
ആ കാലത്ത്‌ ദൈവം എന്‍െറ വസതിയെ അനു 
ഗ്രഹിച്ചു. 

സര്‍വ്വശക്തനായ ദൈവം എന്‍െറ കൂടെയു 
ണ്ടായിരുന്നതും എന്‍െറ കുട്ടികള്‍ എന്നോടൊ 
പ്പം വസിക്കുകയും ചെയ്തദിവസം വന്നിരു 
ന്നെങ്കില്‍ എന്നു ഞാനാശിക്കുന്നു. 

എന്‍െറ ജീവിതത്തിലെ സുവര്‍ണ്ണകാലമാ 
യിരുന്നു അത്‌. അന്നു ഞാന്‍ വെണ്ണകൊണ്ടു 
കാലുകഴുകിയിരുന്നു. സമൃദ്ധമായി തൈലവും 
എനിക്കുണ്ടായിരുന്നു. 

"ഞാന്‍ നഗരകവാടത്തിങ്കലേക്കു പോകുക 
യും നഗരത്തിലെ പ്രായമായവരുമൊത്ത്‌ 
പൊതുസ്ഥലത്ത്‌ ചെന്നിരിക്കുകയും ചെയ്ത 
അക്കാലത്ത്‌ 

എല്ലാവരും എന്നെ ആദരിച്ചു. ഞാന്‍ വരുന്ന 
തുകാണുമ്വോള്‍ ചെറുപ്പക്കാര്‍ എന്‍െറ വഴിയി 
ല്‍നിന്നും മാറി നിന്നു. മുതിര്‍ന്നവര്‍ എഴുന്നേറ്റു 
നിന്നിരുന്നു. ആദരവു പ്രകടിപ്പിക്കാനാണവര്‍ 
എഴുന്നേറ്റത്‌. 

9അവര്‍ സംസാരിക്കുന്നതു നിര്‍ത്തുകയും വാ 
യപൊത്തി മറ്റുള്ളവരോടു മിണ്ടാതിരിക്കാന്‍ 
ആവശ്യപ്പെടുകയും ചെയ്തു. 

10 ഏറ്റവും പ്രമുഖ നേതാക്കള്‍പോലും തങ്ങളു 
ടെ ഒച്ചകുറച്ചു. അതെ, അവരുടെ നാക്കുകള്‍ 
അണ്ണാക്കില്‍ തടഞ്ഞുനില്‍ക്കുമ്പോലെയായി 
രുന്നു അത്‌. 

11ആളൂകള്‍ എന്നെ ശ്രവിക്കുകയും എന്നെ 
പ്പറ്റി നല്ലതു പറയുകയും ചെയ്തു. ഞാന്‍ 
ചെയ്തതു കണ്ടവരെല്ലാം എന്നെ പുകഴ്ത്തി. 

12എന്തുകൊണ്ടെന്നാല്‍, പാവപ്പെട്ടവന്‍ സ 
ഹായത്തിനായി കേണപ്പോള്‍ ഞാന്‍ സഹാ 
യിച്ചു. മാതാപിതാക്കളില്ലാത്ത, ആരും സഹാ 
യിക്കാനില്ലാത്ത കുഞ്ഞിനെ ഞാന്‍ സഹായി 
ച്ചു. 
13മരണത്തിന്‍െറെറ വക്കിലെത്തിയവ൯ എന്നെ 
അനുഗ്രഹിച്ചു. സഹായം ആവശ്യമായിരുന്ന 
വിധവകളെ ഞാന്‍ സഹായിച്ചു. 


ഇയ്യോബ്‌ തന്‍െറ സംസാരം തുടരുന്നു 























535 


14ധര്‍മ്മനിഷ്ഠയായിരുന്നു എന്‍െറ വസ്ത്രം. 
നീതി എനിക്കു മേലങ്കിയും തലപ്പാവും പോ 
ലെയായിരുന്നു. 

1്ഞാന്‍ അന്ധര്‍ക്കു കണ്ണുകളായിരുന്നു. അവ 
ര്‍ക്കു പോകേണ്ടിടത്തേക്കു ഞാനവരെ നയിച്ചു. 
തളര്‍ന്നവനൂ ഞാന്‍ കാലുകളായിരുന്നു. അവ 
ര്‍ക്ക്‌ എത്തേണ്ടിടത്ത്‌ ഞാനവരെ എത്തിച്ചു. 

16ദരിദ്രര്‍ക്കു ഞാനൊരു പിതാവിനെപ്പോലെ 





ഇയ്യോബ്‌ 29:14-30:23 


വരണ്ട നദീതടങ്ങളിലും മലയോരത്തെ ഗുഹ 
കളിലും മണ്ണിലെമാളങ്ങളിലും അവര്‍ വസിക്ക 
ണം. 

കുറ്റിക്കാടുകളില്‍നിന്ന്‌ അവര്‍ ഓരിയിട്ടു. 
പൊന്തക്കാടുകള്‍ക്കിടയില്‍ അവര്‍ അടിഞ്ഞു 
കൂടി. 

പേരില്ലാത്ത ഒരുസംഘം വിലകെട്ടവരാണ 
വര്‍. തങ്ങളുടെ രാജ്യത്തുനിന്നും അവര്‍ ഓടിക്ക 








യായിരുന്നു. ഞാന്‍ അറിയുകപോലുമില്ലാത്ത 
വരെയും ഞാന്‍ സഹായിച്ചു! കോടതിയില്‍ 
അവരുടെവാദം ജയിക്കാന്‍ ഞാന്‍ സഹായിച്ചു. 
ദുഷ്ടര്‍ തങ്ങളുടെ ശക്തി ദുരുപയോഗിക്കു 
ന്നതു ഞാന്‍ തടയുകയും നിഷ്കളങ്കരെ അവ 
രില്‍നിന്നും രക്ഷിക്കുകയും ചെയ്തു. 

18ഞാ൯ ദീര്‍ഘകാലം ജീവിക്കും, പിന്നെ, എ 
നിക്കുചൂറ്റുമുള്ള എന്‍െറ കുടുംബാംഗങ്ങളോ 
ടൊപ്പം ജീവിച്ച ഞാന്‍ വൃദ്ധനായിത്തീരും എന്നു 
ഞാനെപ്പോഴും കരുതി. 

1ധാരാളം ജലം വലിച്ചെടുക്കുന്ന വേരുകളും 
മഞ്ഞുകൊണ്ടു നനഞ്ഞിരിക്കുന്ന ശാഖകളുമു 
ള്ള തഴച്ച ഒരു ചെടിപോലെ ആരോഗ്യവും 
കരുത്തുമുള്ളവനാകും ഞാനെന്നു ഞാന്‍ കരുതി. 

20ഓരോ ദിവസവും തിളക്കമാര്‍ന്നതും പുതുമ 
യും പ്രചോദനത്തിന്‌ സാധ്യതകളും നിറഞ്ഞ 
തായിരിക്കുമെന്നു ഞാന്‍ കരുതി.” 

2 മുന്‍കാലത്ത്‌ ആളുകള്‍ എന്നെ ശ്രവിച്ചു. 
എന്‍െറ ഉപദേശങ്ങള്‍ക്കായി അവര്‍ ശാന്തരാ 
യി കാത്തിരുന്നു. 
2മമഞാന്‍ പറഞ്ഞുകഴിയുമ്പോള്‍, എന്നെ ശ്ര 
വിച്ചിരുന്നവര്‍ക്ക്‌ മറ്റൊന്നും പറയാനുണ്ടാകയി 
ല്ല. എന്‍െറ വാക്കുകള്‍ അവരില്‍ പതിഞ്ഞിരു 
ന്നു. 
മഴയ്ക്കായി കാത്തിരിക്കുമ്പോലെ അവര്‍ 
എന്‍െറ വാക്കുകള്‍ക്കായി കാത്തിരുന്നു. വര്‍ഷ 
കാലത്തെ മഴവെള്ളത്തെയെന്നപോലെ 
എന്‍െറ വാക്കുകളവര്‍ കോരിക്കുടിച്ചു. 
24ചിലര്‍ക്ക്‌ അവരുടെ പ്രതീക്ഷ നഷ്ടമായി. 
അവര്‍ നിരുത്സാഹരാക്കപ്പെട്ടു. എന്നാല്‍ ഞാന 
വരുടെനേര്‍ക്കു പുഞ്ചിരിച്ചു. എന്‍െറ പുഞ്ചിരി 
അവരെ സമാധാനിപ്പിച്ചു. 

2അവരുടെ നേതാവായിരുന്നിട്ടും അവരോ 
ടൊപ്പം കഴിയാനാണു നിശ്ചയിച്ചത്‌. സൈ 
നൃത്തിനു നടുവില്‍ അവരുടെ രാജാവെന്ന 
പോലെ ദു:ഖിതരെ സമാശ്വസിപ്പിച്ചുകൊണ്ട്‌ 
ഞാന്‍ കഴിഞ്ഞു. 














30 എന്നാലിപ്പോള്‍, എന്നെക്കാളും പ്രായം 


വളരെ കുറഞ്ഞവര്‍പോലും എന്നെ പരി 





പ്പെടു! 

അവരുടെ കുട്ടികളാണിപ്പോള്‍ എന്നെ പരി 
ഹസിച്ചുകൊണ്ട്‌ പാട്ടുപാടുന്നത്‌. എന്‍െറ 
പേര്‍ അവര്‍ക്കൊരു ചീത്തവാക്കായിത്തീര്‍ന്നു. 

10ആ ചെറുപ്പക്കാര്‍ എന്നെ വെറുക്കുന്നു. 
അവര്‍ എന്നില്‍നിന്നും ദൂരെ മാറിനില്‍ക്കുന്നു. 
തങ്ങള്‍ എന്നെക്കാളും നല്ലവരെന്ന്‌ അവര്‍ കരു 
തുന്നു. അവര്‍ എന്റെറ മുഖത്തു തുപ്പുകപോലും 
ചെയ്യുന്നു! 

ദൈവം എന്‍െറ വില്ലിന്റെ ഞാണണ്‍്‌ എടു 
ക്കുകയും എന്നെ ദുര്‍ബ്ലനാക്കുകയും ചെയ്തി 
രിക്കുന്നു. ആ ചെറുപ്പക്കാര്‍ ആത്മനിയന്ത്രണം 
കൈവിട്ട എന്‍െറെനേരെ കോപത്തോടെ തിരി 
യുന്നു. 

12 എന്‍െറ വലതുഭാഗത്ത്‌ അവരെന്നെ ആക്ര 
മിക്കുന്നു. അവര്‍ എന്നെ കാലില്‍ തട്ടി വീഴത്തു 
ന്നു. ഒരു നഗരം ആക്രമിക്കപ്പെടുന്നതായി എനി 
ക്കനുഭവപ്പെടുന്നു. എന്നെ ആക്രമിക്കാനും എ 
ന്‍െറ കോട്ടയെ നശിപ്പിക്കാനുമായി അവര്‍ 
മണ്‍കൂനകളുണ്ടാക്കുന്നു. 

13എനിക്കു രക്ഷപ്പെടാനാവാത്തവിധം എ 
ന്‍െറ മാര്‍ഗ്ഗത്തിലവര്‍ കാവല്‍നിന്നു. എന്നെ 
തകര്‍ക്കുന്നതില്‍ അവര്‍ വിജയിച്ചു. അവര്‍ക്ക്‌ 
മറ്റാരുടെയും സഹായവും വേണ്ടിവന്നില്ല. 

ത്രതിലില്‍ അവര്‍ ഒരു ദ്വാരംഉണ്ടാക്കുന്നു. 
അതിലൂടെ ഇരമ്പിക്കയറുകയും എന്‍റെ നേര്‍ 
ക്കു കല്ലുകള്‍ വലിച്ചെറിയുകയും ചെയ്യുന്നു. 

1ട്ഞാന്‍ ഭയന്നുവിറയ്ക്കുന്നു. കാറ്റില്‍ സാധ 
നങ്ങള്‍ പറക്കുമ്പോലെ എന്‍െറ മാനത്തെ അ 
വര്‍ പറപ്പിക്കുന്നു. എന്‍െറ സുരക്ഷിതത്വം ഒരു 
മേഘം പോലെ അപ്രതൃക്ഷമാകുന്നു. 

ses assy ജീവിതം ഏറെക്കുറെ കഴി 





























യാറായി. ഞാന്‍ ഒട്ടും താമസിയാതെ മരണമ 
ടയും. ദുരിതകാലം എന്നെ പിടികൂടിയിരി 
ക്കുന്നു. 


17എന്‍്ററ അസ്ഥികള്‍ മുഴുവനും രാത്രിയില്‍ 
വേദനിക്കുന്നു. എന്നെ ദണ്ഡിപ്പിക്കുന്ന വേദന 
ഒരിക്കലുമവസാനിക്കുന്നില്ല. 

16ദൈവം എന്റെറ മേലങ്കിയുടെ കഴുത്തില്‍ 
പ്പിടിച്ചു ചുരുട്ടി അതിനെ വിരൂപമാക്കി. 





ഹസിക്കുന്നു. എന്‍െറ ആട്ടി൯്പറ്റത്തിന്‍െറ കാ 
വല്‍നായ്ക്കളോടൊപ്പംപോലും ഇടാന്‍ കൊ 
ള്ളാത്തവരായിരുന്നു അവരുടെ പിതാക്കന്മാര്‍. 
2ആ ചെറുപ്പക്കാരുടെ പിതാക്കന്മാരാകട്ടെ, 
എന്നെ സഹായിക്കാനാകാത്തത്ര ക്ഷീണിതരു 
മായിരുന്നു. അവര്‍ വൃദ്ധരും ക്ഷീണിതരുമായിരു 
ന്നു. അവരുടെ പേശികള്‍ കടുപ്പമുള്ളതോ ബല 
മുള്ളതോ ആയിരുന്നില്ല. 

തരിച്ചവരെപ്പോലെയായിരുന്നു അവര്‍. ഭക്ഷ 
ണമില്ലാതെ അവര്‍ വിശന്നു. അതിനാലവര്‍ മ 
രൂഭൂമിയിലെ വരണ്ട മണ്ണു തിന്നു. 

മരുഭൂമിയിലെ ഉപ്പുചെടികളവര്‍ പറിച്ചു. കു 
റ്റിച്െടിയുടെ വേരുകള്‍ അവര്‍ തിന്നു. 

തറ്റാളുകള്‍ക്കിടയില്‍നിന്നും അവര്‍ തുരത്ത 
പ്പെട്ടു. കള്ളന്മാരോടെന്നപോലെ ആളുകള്‍ അ 
വരുടെ നേര്‍ക്ക്‌ ആക്രോശിച്ചു. 








19ദൈവം എന്നെ ചെളിക്കുണ്ടിലേക്കെറിഞ്ഞു. 
ഞാന്‍ ചെളിയും ചാരവും പോലെയായിത്തീ 
ര്‍ന്നു. 

20ദൈവമേ, ഞാന്‍ നിന്നോടു സഹായത്തി 
നായികേണു, പക്ഷേ നീ ഉത്തരം നല്‍കിയില്ല. 
ഞാന്‍ എഴുന്നേറ്റുനിന്നു പ്രാര്‍ത്ഥിച്ചു, പക്ഷേ 
നീ എന്നെ ശ്രദ്ധിച്ചില്ല. 

2ിദൈവമേ, നീ എന്നോടു ക്രൂരനാകുന്നു. എ 
ന്നെ വേദനിപ്പിക്കാനാണു നീ നിന്‍െറശക്തി 
ഉപയോഗിക്കുന്നത്‌. 

2ദെവമേ, എന്നെ പറപ്പിച്ചുകളയാ൯ന്‍ നീ 
കൊടുങ്കാറ്റിനെ അനുവദിച്ചു. നീ എന്നെ കൊ 
ടുങ്കാറ്റിലേക്കെറിഞ്ഞു. 

2നീയെന്നെ മരണത്തിലേക്കു നയിക്കുമെ 
ന്നെനിക്കറിയാം. ജീവിച്ചിരിക്കുന്ന എല്ലാ വ്യ 
ക്തിയും മരിക്കേണ്ടതുണ്ട്‌. 











ഇയ്യോബ്‌ 30:24-31:29 


4്പക്ഷേ, യാതനയനുഭവിച്ച്‌ സഹായത്തിനു 
കേഴുന്നവനെ തീര്‍ച്ചയായും ആരും ഉപദ്രവി 
ക്കില്ല. 

മ്ദൈവമേ, ദുരിതങ്ങളില്‍പ്പെട്ടവര്‍ക്കു വേ 
ണ്ടി ഞാന്‍ കേണിരുന്നുവെന്ന്‌ നിനക്കറിയാം. 
എന്‍െറ ഹൃദയം ജനങ്ങള്‍ക്കുവേണ്ടി തപിച്ചിട്ടു 
ണ്ടെന്നു നിനക്കറിയാം. 

2%എന്നാല്‍ ഞാന്‍ നല്ലകാര്യങ്ങള്‍ കാംക്ഷി 
ക്കുമ്പോള്‍ പകരം ദുരിതങ്ങള്‍ മാത്രമാണെനി 
ക്കു കിട്ടുന്നത്‌. ഞാന്‍ പ്രകാശം തേടിയപ്പോള്‍ 
ഇരുട്ടാണു വന്നത്‌. 

27എനന്‍െറ ഉള്ള ഇളകിമറിയുന്നു. യാതനകള്‍ 
ക്കവസാനമുണ്ടാകുന്നില്ല. ഇനിയും യാതനകള്‍ 
വരാനുമുണ്ട്‌. 

28ഞാനെപ്പോഴും വളരെ ദു:ഖിതനാണ്‌, പ 
ക്ഷേ എനിക്ക്‌ ആശ്വാസം ലഭിക്കുന്നില്ല. സഭ 
യില്‍ എഴുന്നേറ്റുനിന്ന്‌ ഞാന്‍ സഹായത്തി 
നായി കേഴുന്നു. 

29കാട്ടുനായ്ക്കള്‍ക്കു ഞാന്‍ സഹോദരനായി. 
ഒട്ടകപ്പുക്ഷികള്‍ എനിക്കു സ്നേഹിതരായി. 

34 എന്‍െറതൊലി കറുത്തിരുണ്ടു. ശരീരം പനി 
കൊണ്ടു ചൂടുപിടിച്ചു. 

31എനന്‍െറ കിന്നരം ദു:ഖഗാനങ്ങള്‍ക്കായി ഒരു 
ക്കിയിരിക്കുന്നു. എന്‍െറ ഓടക്കുഴലിനന്‍െറ ശ 
ബ്ദം രോദനത്തിനന്‍േറതായിരിക്കുന്നു. 








“എന്‍െറ കണ്ണുകളുമായി ഞാനൊരു ക 
3 രാറുണ്ടാക്കിയിരിക്കുന്നു; ഒരു പെണ്‍കുട്ടി 


യോട്‌ എനിക്കഭിനിവേശമുണ്ടാകുമെന്നതി 
നാല്‍ അവളെ ഞാന്‍ നോക്കരുതെന്ന്‌. 

സര്‍വ്വശക്തനായ ദൈവം ജനങ്ങളോടെന്താ 
ണുചെയുന്നത്‌? തന്‍െറ അത്യുന്നത സ്വര്‍ഗ്ഗീ 
യവസതിയില്‍നിന്നും ദൈവം ജനങ്ങള്‍ക്കെ 
ങ്ങനെ തിരികെ നല്‍കും? 

ദ്ദുഷ്ടന്മാര്‍ക്കായി ദൈവം ദുരന്തങ്ങളും നാശ 
വും അയയ്ക്കുന്നു. തിന്മ ചെയ്യുന്നവര്‍ക്കായി 
ദുരന്തങ്ങളും അയയ്ക്കുന്നു. 
ഞാന്‍ ചെയ്യുന്നതെല്ലാം ദൈവം അറിയുന്നു, 
എന്‍െറ ഓരോ ചുവടുവയ്പും അവന്‍ കാണു 
കയും ചെയ്യുന്നു. 

ട്ഞാ൯ നുണയുടെ ജീവിതമാണു ജീവിച്ച 
തെങ്കില്‍ ജനങ്ങളെ വഞ്ചിക്കുന്നതിലേക്കോ നു 
ണ പറയുന്നതിലേക്കോ ആണു ഞാന്‍ ചരിച്ച 
തെങ്കില്‍, 

ദൈവം തന്‍െറ ന്യായത്തിന്‍െറ തുലാസ്റസ്റില്‍ 
എന്നെ തൂക്കിനോക്കട്ടെ. അപ്പോള്‍, ഞാന്‍ നിര 
പരാധിയാണെന്നു ദൈവം അറിയും. 

ഞാന്‍ നേരായമാര്‍ഗ്ഗം വിട്ടുനടന്നിട്ടുണ്ടെ 
ങ്കില്‍, എന്‍െറ കണ്ണുകള്‍ എന്‍െറ ഹൃദയത്തെ 
തിന്മയിലേക്കു നയി ചിട നിയ, എന്‍െറ 
കൈകളില്‍ പാപക്കറ പുരണ്ടിട്ടുണ്ടെങ്കില്‍, 

ഞാന്‍ വിതച്ച പാടത്തെ വിളവുമറ്റുള്ളവര്‍ 
തിന്നോട്ടെ. എന്‍െറ വിളവ്‌ പിഴുതെടുക്കപ്പെ 
ടട്ടെ. 

റ്റൊരു സ്ത്രീയെ ഞാനാഗ്രഹിച്ചിട്ടുണ്ടെ 
ങ്കില്‍ അഥവാ അയല്‍ക്കാരന്‍റെ ഭാര്യയെ വൃഭി 
ചരിക്കാന്‍ അവന്‍െറ വീട്ടുപടിക്കല്‍ കാത്തു 
നിന്നിട്ടുണ്ടെങ്കില്‍, 

10-൭൯ന്‍െറ ഭാര്യ മറ്റൊരൂവനെറ ഭക്ഷണം പാ 
കംചെയ്യട്ടെ. മറ്റു പുരുഷന്മാര്‍ അവളോടൊത്തു 
ശയിക്കട്ടെ. 

എന്തുകൊണ്ടെന്നാല്‍ ലൈംഗികപാപം നാ 
ണംകെട്ടതാണ്‌. ശിക്ഷിക്കപ്പെടേണ്ടൊരു പാപ 
മാണത്‌. 

















536 


2ലൈംഗികപാപം എനിക്കുള്ളതെല്ലാം നശി 
പ്പിക്കും. എല്ലാം എരിഞ്ഞു തീര്‍ക്കുന്ന, കത്തുന്ന 
അഗ്നി പോലെയാണത്‌. 

13എന്നോടു പരാതിപ്പെടുന്ന എന്‍െറ അടിമ 
കളോട്‌ നീതികാണിക്കാന്‍ ഞാന്‍ തയ്യാറാകു 
ന്നില്ലെങ്കില്‍ 

14ദൈവത്തെ നേരിടുമ്പോള്‍ ഞാനെന്തു ചെ 
യും? എന്‍െറ പ്രവൃത്തിയെപ്പറ്റി ദൈവം ചോദി 
ക്കുമ്പോള്‍ ഞാനെന്തു പറയും? 

15 എനെറെ അമ്മയുടെ ശരീരത്തിനുള്ളില്‍ ദൈ 
വമെന്നെ സൃഷ്ടിച്ചു. എന്‍െറ അടിമകളെയും 
ദൈവം സൃഷ്ടിച്ചു. ഞങ്ങളുടെ അമ്മമാരുടെ 
യുള്ളില്‍ ദൈവമാണ്‌ ഞങ്ങളെയെല്ലാം സൃഷ്ടി 
ച്ചത്‌. 
16“പാവപ്പെടുവനെ സഹായിക്കുന്നതില്‍ ഞാ 
നൊരിക്കലും വിമുഖനായിരുന്നില്ല. വിധവകള്‍ 
ക്കാവശ്യമുള്ളത്‌ ഞാനെപ്പോഴും നല്‍കിയിരു 
ന്നു. 

ഭക്ഷണത്തിന്‍റെ കാര്യത്തില്‍ ഞാനൊരി 
ക്കലും സ്വാര്‍ത്ഥനായിരുന്നില്. അനാഥര്‍ക്ക്‌ ഞാ 
നെപ്പോഴും ആഹാരം നല്‍കിയിരുന്നു. 

18ജീവിതത്തിലുടനീളം, അപ്പനില്ലാത്ത കു 
ഞ്ഞുങ്ങള്‍ക്ക്‌ ഞാന്‍ അപ്പനെപ്പോലെയായിരു 
ന്നു. ജീവിതത്തിലുടനീളം, വിധവകളെ ഞാന്‍ 
ഗരനിച്ചിരുന്നു. 

19വസ്ത്രമില്പാതെ വലയുന്നവനെയോ പുത 
TE കഷ്ടപ്പെടുന്ന ദരിദ്രനെയോ കാണാ 
നിടയായാല്‍ 

20അവര്‍ക്കു ഞാന്‍ വസ്ത്രം കൊടുത്തിരുന്നു. 
അവര്‍ക്കു ചൂടു പകരാന്‍ കമ്പിളിക്കായി എ 
ന്‍െറ ചെമ്മരിയാടുകളുടെ രോമം ഞാനുപ 
യോഗിച്ചു. അവര്‍ മനസ്സറിഞ്ഞ്‌ എന്നെ അനു 
ഗ്രഹിക്കുകയും ചെയ്തു. 

2സഹായംതേടി ഒരു അനാഥന്‍ എന്‍റെ 
വീട്ടുപടിക്കല്‍ വരുമ്പോള്‍ ഞാനൊരിക്കലും 
അവനറെറനേരെ മുഷ്ടി ചുരുട്ടിയിട്ടില്ല. 

മഞാനെന്നെങ്കിലും അതുചെയ്തിട്ടുണ്ടെങ്കി 
ല്‍ എന്‍റ കൈ ചുമലില്‍നിന്നും ഉരിഞ്ഞു 
വീഴട്ടെ. ഞാനെന്നെങ്കിലും അങ്ങനെ ചെയ്തി 
ട്ടുണ്ടെങ്കില്‍ എന്‍െറ കൈ അതിന്‍െറ സന്ധി 
യില്‍നിന്നും വിട്ടുപോകട്ടെ! 

പക്ഷേ ഞാനത്തരം ദുഷ്പ്രവൃത്തികളൊ 
ന്നും ചെയ്തിട്ടില്ല. ദൈവശിക്ഷയെ ഞാന്‍ ഭയ 
ക്കുന്നു. അവന്‍െറ പ്രഭാവം എന്നെ ഭയപ്പെടു 
ത്തുന്നു. 

24ഒരിക്കലും ഞാനെന്‍റെ സമ്പത്തില്‍ ആശ്ര 
യിച്ചില്ല. എന്നെ സഹായിക്കാന്‍ ഞാനെപ്പോ 
ഴും ദൈവത്തില്‍ ആശ്രയിച്ചു. “നീയാണെന്റെ 
പ്രത്യാശയും സുരക്ഷിതത്വവു'മെന്ന്‌ ഞാനൊ 
രിക്കലും സ്വര്‍ണ്ണത്തോടു പറഞ്ഞിട്ടില്ല. 

ഞാന്‍ ധനികനായിരുന്നു. പക്ഷേ അതെ 
ന്നെ അഹങ്കാരിയാക്കിയില്ല! ഞാന്‍ ധാരാളം 
പണം സമ്പാദിച്ചു. പക്ഷേ അതല്ല എന്നെ 
സന്തുഷ്ടനാക്കിയത്‌! 

മതിളങ്ങുന്ന സൂര്യനെയോ ചന്ദ്രനെയോ 
ഞാനൊരിക്കലും ആരാധിച്ചിട്ടില്ല. 

27 സൂര്യനെയും ചന്ദ്രനെയും ആരാധിക്കാന്‍ 
ഞാനൊരിക്കലും പ്രലോഭിക്കപ്പെടുിട്ടില്ല. 

28അതും ശിക്ഷിക്കപ്പെടേണ്ട പാപമാണ്‌. 
ഞാന്‍ അവയെ ആരാധിച്ചുവെങ്കില്‍ അത്‌ 
സര്‍വ്വശക്തനായ ദൈവത്തോടുള്ള എന്‍െറ 
അവിശ്വസ്തതയായിരിക്കും. 

2 എനന്‍െറ ശത്രുക്കള്‍ വധിക്കപ്പെടുമ്പോള്‍ 
ഞാനൊരിക്കലും സന്തോഷിച്ചിട്ടില്ല. എന്‍െറ 

















537 


ശത്രുക്കള്‍ക്ക്‌ ദുരിതങ്ങളുണ്ടായപ്പോള്‍ ഞാന 
വരെ പരിഹസിച്ചില്ല. 
3ര്‍ശത്രുക്കളെ ശപിച്ചുകൊണ്ടോ അവര്‍ക്കു മര 
ണം കാംക്ഷിച്ചോ പാപംചെയ്യാ൯ എന്‍െറ നാ 
വിനെ ഞാനൊരിക്കലും അനുവദിച്ചിട്ടില്ല. 

3ഞാനെപ്പോഴും അപരിചിതര്‍ക്ക്‌ ആഹാരം 
കൊടുത്തിരുന്നെന്ന്‌ എന്‍െറ വീട്ടിലുള്ളവര്‍ക്ക 
റിയാം. 

32അപരിചിതര്‍ രാത്രിയില്‍ തെരുവുകളില്‍ 
കിടക്കാതിരിക്കാന്‍ ഞാനവരെ എപ്പോഴും എ 
ന്‍െറ വീട്ടിലേക്കു ക്ഷണിച്ചിരുന്നു. 

മറ്റുള്ളവര്‍ തങ്ങളുടെ പാപങ്ങള്‍ ഒളിച്ചു 
വയ്ക്കാന്‍ ശ്രമിക്കുന്നു. പക്ഷേ ഞാനെന്‍റെ 
കുറ്റം മറചുവചിട്ടില്ല. 

54എന്നെപ്പറ്റി ആളുകളെന്തു പറയുമെന്നതി 
നെപ്പറ്റി എനിക്കു ഭയമില്ല. ആ ഭയം ഒരിക്കലു 
മെന്നെ ശാന്തനാക്കിയില്ല. അതെന്നെ പുറത്തി 
റങ്ങുന്നതില്‍ വിമുഖനാക്കിയില്ല. ആളുകള്‍ക്കെ 
ന്നോടുള്ള വെറുപ്പിനെയും ഞാന്‍ ഭയക്കുന്നില്ല. 

35, ആരെങ്കിലും എന്നെ ശ്രവിച്ചിരുന്നെങ്കി 
ല്‍! എനിക്കെന്റെ ഭാഗം വിവരിക്കാന്‍ കഴി 
ഞ്ഞെങ്കില്‍! സര്‍വ്വശക്തനായ ദൈവം എനിക്കു 
മറുപടി തന്നെങ്കില്‍! എന്‍െറ തെറ്റുകളെന്തൊ 
ക്കെയെന്ന്‌ അദ്ദേഹം എഴുതിയെങ്കില്‍! 

3അപ്പ്പോള്‍ ഞാനാ കുറ്റപത്രം കഴുത്തിലണി 
യുമായിരുന്നു. ഞാനതു ഒരു കിരീടംപോലെ 
എന്‍െറ ശിരസ്സിലണിയുമായിരുന്നു. 

37ദൈവം അങ്ങനെചെയ്താല്‍, എനിക്ക്‌ എ 
ന്‍െറ പ്രവൃത്തികള്‍ വിവരിക്കാന്‍ കഴിയുമായി 
രുന്നു. തല ഉയര്‍ത്തി ഒരു നേതാവിനെപ്പോലെ 
ദൈവത്തിന്‍െറ മുമ്പില്‍ നില്‍ക്കാന്‍ എനിക്കു 
കഴിയുമായിരുന്നു. 

38എനന്‍െറ വസ്തു മറ്റൊരാളില്‍നിന്നും ഞാന്‍ 
മോഷ്ടിച്ചില്ല. അക്കാര്യത്തില്‍ എന്നെ കുറ്റപ്പെ 
ടുത്താ൯ ആര്‍ക്കുമാവില്ല. 

കര്‍ഷകര്‍ക്കു ഞാനെപ്പോഴും വിളവിന്‍െറ 
വിലകൊടുത്തിരുന്നു. ഉടമയില്‍നിന്നും ഒരിക്ക 
ലും ഒരു ഭൂമിയും തട്ടിയെടുക്കാന്‍ ഞാന്‍ ശ്രമിച്ചി 
ട്ടില്ല. 

40എന്നെങ്കിലും ഞാന്‍ അത്‌ ചെയ്തിട്ടുണ്ടെ 
ങ്കില്‍ ഗോതമ്പിനും യവത്തിനും പകരം എന്‍െറ 
വയലുകളില്‍ മുള്‍പ്പടര്‍പ്പും കളകളും വളരട്ടെ!” 

ഇയ്യോബിന്‍റെ വചനങ്ങള്‍ കഴിഞ്ഞു. 

















എലീഹു വാദം തുടരുന്നു 

മു അപ്പോള്‍ ഇയ്യോബിനന്‍െറ മൂന്നു സുഹൃ 

ത്തുക്കളും ഇയ്യോബിന്‌ മറുപടി കൊടു 
ക്കുന്നതു നിര്‍ത്തി. താന്‍ നീതിമാനാണെന്ന്‌ 
ഇയ്യോബ്‌ സ്വയം നിശ്ചയിച്ചതുകൊണ്ടാണവര്‍ 
അതു നിര്‍ത്തിയത്‌. എന്നാല്‍ എലീഹു എന്നു 
പേരായ ഒരു യുവാവുണ്ടായിരുന്നു. ബറഖേ 
ലിന്‍െറ പുത്രനായിരുന്നു എലീഹു. ബൂസ്‌ 
എന്നുപേരായ ഒരാളുടെ പി൯ഗാമിയായിരുന്നു 
അവന്‍. രാമിന്‍െറ കുടുംബക്കാരനാണ്‌ എലീ 
ഹൂ. എലീഹൂവിന്‌ ഇയ്യോബിനോടു കടുത്ത 
കോപമുണ്ടായി. എന്തുകൊണ്ടന്നാല്‍ താന്‍ 
നീതിമാനാണെന്ന്‌ ഇയ്യോബു പറയുന്നു. താന്‍ 
ദൈവത്തെക്കാള്‍ നീതിമാനാണെന്നാണ്‌ 
ഇയ്യോബു പറയുന്നത്‌. 3ഇയ്യോബിനന്‍െറ മൂന്നു 
സുഹൃത്തുക്കളോടും എലീഹുവിനു കോപമു 
ണ്ടായി. എന്തുകൊണ്ടെന്നാല്‍, ഇയ്യോബിന്‍റെ 
ചോദ്യങ്ങള്‍ക്ക്‌ ഉത്തരം നല്‍കാന്‍ അവര്‍ക്കാ 
യില്ല. ഇയ്യോബ്‌ തെറ്റാണു പറയുന്നതെന്നു 
തെളിയിക്കാന്‍ അവര്‍ക്കുകഴിഞ്ഞില്ല. 4എലീഹൂ 








ഇയ്യോബ്‌ 31:30-32:21 


അവിടെയുണ്ടായിരുന്നവരില്‍ ഏറ്റവും ചെറുപ്പ 
മായിരുന്നു. അതിനാ ലയാള്‍ മറ്റെല്ലാവരും 
പറഞ്ഞു കഴിയുംവരെ കാത്തിരുന്നു. ഒടുവില്‍, 
തനിക്കിനി പറഞ്ഞു തുടങ്ങാമെന്ന്‌ അയാള്‍ക്കു 
ബോദ്ധ്യമായി. പക്ഷേ അപ്പോള്‍ ഇയ്യോബി 
ന്‍െറ മൂന്നു സുഹൃത്തുക്കള്‍ക്ക്‌ കൂടുതലായൊ 
ന്നും പറയാനില്ലെന്ന്‌ എ ലീഹൂവിന്‌ മനസ്സി 
ലായി. അതിനാല്‍ അയാള്‍ കോപാകുലനായി. 
അതിനാല്‍ എലീഹൂ സംസാരിക്കാന്‍ തുടങ്ങി. 
അയാള്‍ പറഞ്ഞു, 

“ഞാന്‍ വെറുമൊരു യുവാവാണ്‌. നിങ്ങളാക 
ട്ടെ പ്രായംചെന്നവരും. അതിനാലാണ്‌ എനിക്കു 
തോന്നിയതു നിങ്ങളോടു പറയാന്‍ ഞാന്‍ ഭയ 
പ്പെടുന്നത്‌. 

"മുതിര്‍ന്നവര്‍ ആദ്യം സംസാരിക്കണം. അവര്‍ 
വളരെ വര്‍ഷങ്ങള്‍ ജീവിച്ചവരാണ്‌. അതിനാല്‍ 
അവര്‍ വളരെക്കാര്യങ്ങള്‍ പഠിച്ചിരിക്കുന്നു.” 
എന്നു ഞാന്‍ സ്വയം കരുതാറുണ്ട്‌. 
പക്ഷേ ദൈവത്തിന്‍െറ ആത്മാവാണൊരുവ 
നെ ജ്ഞാനിയാക്കുന്നത്‌. സര്‍വ്വശക്തനായ ദൈ 
വത്തില്‍നിന്നുള്ള ആ “നിശ്വാസം” ആളുകളെ 
വിവേകിയാക്കുന്നു. 

പായം ചെന്നവര്‍ മാത്രമല്ല ജ്ഞാനികള്‍. 
ശരിയേതെന്നു മനസ്സിലാക്കാനാകുന്നതും അവ 
ര്‍ക്കു മാത്രമല്ല. 

10“അതിനാല്‍ ഞാന്‍ പറയുന്നതു ദയവായി 
ശ്രദ്ധിച്ചാലും! ഞാന്‍ ചിന്തിക്കുന്നതു ഞാന്‍ 
നിങ്ങളോടു പറയാം. 

1നിങ്ങള്‍ സംസാരിക്കുന്നതു ഞാന്‍ ക്ഷമയോ 
ടെ കേട്ടിരുന്നു. ഇയ്യോബിനു നിങ്ങള്‍ കൊടു 
ത്ത മറുപടികളും ഞാന്‍ കേട്ടു. 

12നിങ്ങള്‍ പറഞ്ഞകാര്യങ്ങള്‍ ഞാന്‍ ശ്രദ്ധ 
യോടെകേട്ടു. നിങ്ങളിലാരും ഇയ്യോബിനെ വി 
മര്‍ശിച്ചില്ല. അയാളുടെ വാദങ്ങള്‍ക്കു നിങ്ങ 
ളിലൊരുവനും മറുപടി നല്‍കിയുമില്ല. 

നിങ്ങള്‍ ജ്ഞാനം കണ്ടെത്തിയെന്നു പറ 
യാന്‍ നിങ്ങള്‍ മൂന്നുപേര്‍ക്കും കഴികയില്ല. ഇ 
യ്വോബിന്‍െറെ വാദങ്ങള്‍ക്കു ദൈവമാണു മറു 
പടി പറയേണ്ടത്‌, മനുഷ്യരല്ല. 

14ഇയ്യോബ്‌ തന്‍െറ വാദങ്ങള്‍ എന്‍െറ 
മുമ്പില്‍ നിരത്തിയില്ല. അതിനാല്‍ എനിക്കു 
നിങ്ങളുടെ വാദം ഉപയോഗിക്കാനാവില്ല. 

15ണഇയ്യോബേ, ഇവര്‍ക്ക്‌ വാദം നഷ്ടമായിരി 
ക്കുന്നു. അവര്‍ക്കിനി പറയാനൊന്നുമില്ല. അവ 
ര്‍ക്കിനി അധികം മറുപടികളുമില്ല. 

1ഇയ്യോബേ, ഇവര്‍ മറുപടി പറയുന്നതു 
കാത്തിരിക്കുകയായിരുന്നു ഞാന്‍. എന്നാലി 

ളവര്‍ ശാന്തരായി. അവര്‍ നിന്നോടു തര്‍ 

ക്കിക്കുന്നതും നിര്‍ത്തി. 

17അതിനാലിനി നിനക്കു ഞാനെന്‍റെ ഉത്ത 
രം നല്‍കാം. അതെ, ഞാനെന്തു ചിന്തിക്കുന്നു 
വെന്നു പറയാം. 

18ഞാ൯ന്‍ പൊട്ടിത്തെറിക്കാറായി, കാരണം 
എനിക്കുപറയാന്‍ ഒരുപാടു കാര്യങ്ങള്‍ ഉണ്ട്‌. 
തുറക്കാത്ത പുതുവീഞ്ഞിന്‍െറെ കുപ്പിപോ 
ലെയാണു ഞാന്‍. പൊട്ടിത്തുറക്കാറായ ഒരു 
വീഞ്ഞുസഞ്ചി പോലെയാണു ഞാന്‍. 

20അതിനാല്‍ ഞാന്‍ സംസാരിച്ചേ പറ്റൂ. 
അപ്പോളെനിക്ക്‌ ആശ്വാസമാകും. ഇയ്യോബി 
ന്‍െറ വാദങ്ങള്‍ക്ക്‌ എനിക്കു മറുപടി പറയണം. 

മിമറ്റാരെയുംപോലെ വേണം ഇയ്യോബിനെ 
യും ഞാന്‍ കൈകാര്യം ചെയ്യാന്‍. അയാളോടു 
മൃദുവായ രീതിയില്‍ പറയാന്‍ ഞാന്‍ ശ്രമി 
ക്കില്ല. പറയാനുള്ളതു ഞാന്‍ പറയും. 





























ഇയ്യോബ്‌ 32:22-34:5 


22ഒരാളെ മറ്റൊരാളെക്കാള്‍ മെച്ചമായി പരിഗ 
ണിക്കാന്‍ എനിക്കാവില്ല! അങ്ങനെ ചെയ്താല്‍ 
ദൈവം എന്നെ ശിക്ഷിക്കും! 
33 “ഇയ്യോബേ, ഇനി എന്നെ ശ്രവിക്കുക. 

ഞാന്‍ പറയുന്നകാര്യങ്ങള്‍ ശ്രദ്ധയോടെ 

കേള്‍ക്കുക. ഞാന്‍ സംസാരിക്കാന്‍ തയ്യാറാണ്‌. 

3എനന്‍െറെ ഹൃദയം വിശ്വസ്തമായതിനാല്‍ 
ഞാന്‍ വിശ്വസ്തവാക്കുകള്‍ പറയും. എനിക്ക 
റിയാവുന്ന കാര്യങ്ങളെപ്പറ്റിയുള്ള സത്യം 
ഞാന്‍ പറയാം. 

ദൈവത്തിന്‍റെ ആത്മാവ്‌ എന്നെ സൃഷ്ടി 
ച്ചു. എന്‍െറ ജീവന്‍ സര്‍വ്വശക്തനായ ദൈവ 
ത്തില്‍നിന്നും വരുന്നു. 

ണയ്യോബേ, എന്നെശ്രവിക്കുക, എന്നിട്ട്‌, നി 
നക്കാകുമെങ്കില്‍ മറുപടി പറയുക. നിന്‍െറ 
ഉത്തരങ്ങള്‍ ഒരുക്കിവയ്ക്കുക. അപ്പോള്‍ നിന 
ക്കെന്നോടു തര്‍ക്കിക്കാമല്ലോ. 

ദൈവത്തിനുമുമ്പില്‍ നീയും ഞാനും ഒരു 
പോലെയാണ്‌. നമ്മെ രണ്ടുപേരെയും കളിമ 
ണ്ണുകൊണ്ടാണു ദൈവം സൃഷ്ടിച്ചത്‌. 

ഇയ്യോബേ, എന്നെ ഭയപ്പെടേണ്ട. ഞാന്‍ 
നിന്നോടു കാഠിന്യം കാട്ടില്ല. 

എന്നാല്‍ ഇയ്യോബേ, നീ പറഞ്ഞതു ഞാന്‍ 
കേട്ടു. 

ഞാന്‍ ശുദ്ധനാകുന്നു. ഞാന്‍ നിഷ്കളങ്കനാ 
കുന്നു. ഞാന്‍ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഞാന്‍ 
അപരാധിയല്ല! 

10ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ 
ദൈവം എനിക്കെതിരാണ്‌! ദൈവം എന്നെ ഒരു 
ശത്രുവിനെപ്പോലെ കരുതുന്നു. 

ദൈവം എന്‍െറ കാലുകളില്‍ ചങ്ങലയിട്ടു. 
ഞാന്‍ ചെയ്യുന്നതെല്ലാം ദൈവം വീക്ഷിക്കുന്നു. 
എന്നൊക്കെ നീ പറഞ്ഞു. 

12“എന്നാല്‍ ഇയ്യോബേ, ഇക്കാര്യത്തില്‍ നി 
നക്കുതെറ്റി. നിന്‍െറ നില തെറ്റാണെന്നു ഞാന്‍ 
തെളിയിക്കാം. എന്തുകൊണ്ടെന്നാല്‍, മറ്റാരെക്കാ 
ളും കൂടുതല്‍ ദൈവത്തിനറിയാം. 

13ഇയ്യോബേ, നീ ദൈവത്തോടാണു തര്‍ക്കി 
ക്കുന്നത്‌! ദൈവം എല്ലാം നിനക്കു വിവരിച്ചു 
തരണമെന്നാണ്‌ നിന്‍െറ വിചാരം. 














14എന്നാല്‍ അവന്‍ ചെയ്യുന്നതെന്നെന്ന്‌ ദൈ 
വം വിവരിച്ചേക്കാം. പലരീതിയില്‍ ദൈവം 
അതു വിവരിച്ചേക്കാം. പക്ഷേ മനുഷ്യര്‍ക്കതു 
മനസ്സിലാകയില്ല 

15-1തനുഷ്യര്‍ രാത്രിയില്‍ ഉറക്കത്തിലാണ്ടുകി 
ടക്കുമ്പോള്‍ ദൈവം അവരോട്‌ ഒരു സ്വപ്ന 
ത്തിലോ ദര്‍ശനത്തിലോ സംസാരിച്ചേക്കാം. അ 
പ്പോള്‍ ദൈവത്തിന്‍െറ താക്കീതുകള്‍ കേട്ട്‌ 
അവര്‍ ഭയന്നുവിറയ്ക്കുന്നു. 

17മനുഷ്യരെ തെറ്റുകള്‍ ചെയ്യുന്നതില്‍നിന്നും 
തടയുന്നതിനും അഹങ്കരിക്കുന്നതില്‍നിന്നും തട 





യുന്നതിനുമുള്ള മുന്നറിയിപ്പാണു ദൈവം 
അവര്‍ക്കു നല്‍കുന്നത്‌. 
18അവര്‍ പാതാളത്തില്‍ പോകുന്നതില്‍ 


നിന്നും രക്ഷിക്കുന്നതിനാണ്‌ ദൈവം അവരെ 
താക്കീതു ചെയ്യുന്നത്‌. ഒരു വ്യക്തി നശിക്കാതി 
രിക്കാനാണ്‌ ദൈവം അങ്ങനെ ചെയ്യുന്നത്‌. 
19കിടക്കയില്‍ കിടന്ന്‌ ദൈവശിക്ഷ അനുഭവി 
ച്ചു കൊണ്ടിരിക്കവേ, ഒരുവന്‍ ദൈവത്തിന്‍െറ 
ശബ്ദം കേട്ടേക്കാം. വേദനകൊടുത്താണ്‌ ദൈ 
വം അയാള്‍ക്കു മുന്നറിയിപ്പുനല്‍കുന്നത്‌. എല്ലു 
കളെല്ലാം ഒടിയുന്ന വേദനയാണയാള്‍ക്ക്‌. 
204അപ്പോള്‍ അയാള്‍ക്ക്‌ ഭക്ഷണം കഴിക്കാനാ 





538 


വില്ല. ഏറ്റവും നല്ല ഭക്ഷണത്തെപ്പോലും വെറു 
ക്കുംവിധം അവന്‍ ഭയങ്കര വേദനയുണ്ടാകും. 

2അയാളുടെ ശരീരം ക്ഷയിച്ച്‌ ദേഹം വല്ലാ 
തെ ശോഷിച്ച്‌ എല്ലുകള്‍ ഉന്തിവരുന്നു. 

22അയാള്‍ പാതാളത്തോടടുത്തു. അയാളുടെ 
ജീവന്‍ മരണത്തോടടുത്തു. 

ദൈവത്തിന്‌ ആയിരക്കണക്കിനു ദൂതന്മാരു 
ണ്ട്‌. അതിലൊരുദൂതന്‍ അയാള്‍ക്കായി സംസാ 
രിക്കുകയും അയാള്‍ ചെയ്തിരിക്കുന്ന നല്ലകാ 
ര്യങ്ങളെപ്പറ്റി പറയുകയും ചെയ്തേക്കാം. 

24ആ ദൂതന്‍ അയാളോടു കാരുണ്യം കാട്ടുക 
യും ദൈവത്തോടിങ്ങനെ പറയുകയും ചെ 
യ്തേക്കാം, “ആ മനുഷ്യനെ പാതാളത്തില്‍ 
നിന്നും രക്ഷിക്കേണമേ! അവന്‍െറ പാപത്തിനു 
ളള ഫലംകൊടുക്കാനുള്ള വഴി ഞാന്‍ കണ്ടി 
ട്ടുണ്ട്‌.” 

2അപ്പോള്‍ അയാളുടെ ശരീരം വീണ്ടും യുവ 
ത്വവും കരുത്തും കൈവരിക്കും. അയാള്‍ ചെ 
റുപ്പകാലത്തെങ്ങനെയായിരുന്നോ അതുപോ 
ലെയായിത്തീരും. 

26അയാള്‍ ദൈവത്തോടു പ്രാര്‍ത്ഥിക്കുകയും 
ദൈവം അയാള്‍ക്കു മറുപടി നല്‍കുകയും ചെ 
യും. അയാള്‍ ആഹ്്ാദത്തിമിര്‍പ്പില്‍ ആക്രോശി 
ക്കുകയും ദൈവത്തെ ആരാധിക്കുകയും പിന്നെ 
ഒരു നല്ലജീവിതം നയിക്കുകയും ചെയ്യും. 

27അനന്തരം അയാള്‍ ജനങ്ങളോടു കുറ്റസമ്മ 
തം നടത്തും. അവന്‍പറയും, “ഞാന്‍ പാപം 
ചെയ്തു. ഞാന്‍ നന്മയെ തിന്മയാക്കി. എത്ര 
മോശം ശിക്ഷ നല്‍കാമായിരുന്നിട്ടും ദൈവം 
ഞാനര്‍ഹിക്കുന്ന ശിക്ഷ എനിക്കുതന്നില്ല. 

28പാതാളത്തില്‍നിന്നും ദൈവം എന്നെ രക്ഷ 
പ്പെടുത്തി. ഇപ്പോള്‍ ഞാന്‍ വീണ്ടും ജീവിതമാ 
സ്വദിക്കുന്നു.” 

29ദൈവം അയാള്‍ക്കുവേണ്ടി വീണ്ടും 
ഇക്കാര്യങ്ങള്‍ ചെയ്യുന്നു. 

30എന്തുകൊണ്ട്‌? അയാളെ താക്കീതു ചെയ്യുക 
യും അയാളുടെ പ്രാണനെ പാതാളത്തില്‍നി 
ന്നും രക്ഷിച്ച്‌ തന്‍െറജീവിതം ആസ്വദിക്കാനയാ 
ളെ അനുവദിക്കുകയും ചെയ്യുന്നതിന്‌. 

31“ഇയ്യോബേ, ഞാന്‍ പറയുന്നതു ശ്രദ്ധിക്കൂ. 
എന്നെ ശ്രവിക്കൂ. അടങ്ങിയിരിക്കുക, ഞാന്‍ 
പറയട്ടെ. 

പക്ഷേ ഇയ്യോബേ, നിനക്ക്‌ എന്നോടു വി 
വ ധൈര്യമായിട്ടു പറഞ്ഞോ 
ളുക ന്‍െറ വാദമുഖം എന്നോടുപറയുക, 
എനിക്കു നിന്നെ തിരുത്തണം. 

പക്ഷേ ഇയ്യോബേ, നിനക്കൊന്നും പറയാ 
നിപ്ലെങ്കില്‍ എന്നെ ശ്രദ്ധിക്കൂ. ശാന്തനായിരി 
ക്കുക, ഞാന്‍ നിന്നെ ജ്ഞാനം പഠിപ്പിക്കാം.” 


3 എലീഹൂ സംഭാഷണം 
അയാള്‍ പറഞ്ഞു: 
2“ജ്ഞാനികളേ, ഞാന്‍ പറയുന്നതു ശ്രദ്ധിക്കൂ. 
സമര്‍ത്ഥരേ, എന്നില്‍ ശ്രദ്ധിക്കൂ. 
നിങ്ങളുടെ നാവ്‌ അതു സ്പര്‍ശിക്കുന്ന ഭക്ഷ 
ണം രുചിക്കുന്നു. നിങ്ങളുടെ ചെവികള്‍ കേള്‍ 
ക്കുന്ന വാക്കുകളെ പരീക്ഷിക്കുന്നു. 

4അതിനാല്‍ നമുക്ക്‌ ഈ വാദങ്ങളെ പരീക്ഷി 
ക്കുകയും ശരിയെന്തെന്നു സ്വയം നിശ്ചയിക്കു 
കയും ചെയ്യാം. നല്പതെന്താണെന്ന്‌ നമുക്കൊരു 
മിച്ചു പഠിക്കാം. 

ടഇയ്യോബു പറയുന്നു, “ഇയ്യോബെന്ന ഞാന്‍ 
നിഷ്കളങ്കനാകുന്നു. ദൈവം എന്നോടു നീതി 
കാട്ടുന്നില്ല. 





വീണ്ടും 





തുടര്‍ന്നു. 


539 


ഞാന്‍ നിഷ്കളങ്കനാകുന്നു, പക്ഷേ, എനി 
ക്കെതിരെയുള്ള ന്യായവിധി ഞാന്‍ നുണയനാ 
ണെന്നു പറയുന്നു. ഞാന്‍ നിഷ്കളങ്കനാണ്‌, 
പക്ഷേ ഞാന്‍ വല്ലാതെ പീഡിതനായിരിക്കു 
ന്നു.” 
7ഇയ്യോബിനെപ്പ്പോൊലെ മറ്റാരെങ്കിലുമു 
ണ്ടോ? നിങ്ങളവനെ അപമാനിച്ചാലും ഇയോ 
ബ്‌ കാര്യമാക്കുകയില്ല. 

ഇയ്യോബ്‌ ദുഷ്ടരുടെ സുഹൃത്താകുന്നു. ദു 
ഷ്ടരോടു ചങ്ങാത്തം കൂടാന്‍ അയാളിഷ്ടപ്പെ 
ടുന്നു. 

9എന്താണങ്ങനെ പറയുന്നത്‌? എന്തെന്നാല്‍ 





ഇയ്യോബ്‌ 34:6-35:3 


ശ്യം ഇല്ല. ദൈവം അവരെ നശിപ്പിക്കുകയും 
മറ്റു ചിലരെ നേതാക്കളാക്കുകയും ചെയ്യുകയേ 
ഉള്ളു. 
2മ5അതിനാല്‍ മനുഷ്യരുടെ പ്രവൃത്തികള്‍ ദൈ 
വത്തിനറിയാം. അതിനാലാണ്‌ ദൈവം ഒരൊറ്റ 
രാത്രി കൊണ്ടുതന്നെ അവരെ പരാജയപ്ലെടു 
ത്തുകയും നശിപ്പിക്കുകയും ചെയ്യുന്നത്‌. 
2ദുഷ്ടരെ ദൈവം അവരുടെ പ്രവൃത്തികള്‍ 
മൂലം ശിക്ഷിക്കും. മറ്റുള്ളവര്‍ കാണ്‍കെയായി 
രിക്കും ദൈവം അവരെ ശിക്ഷിക്കുക. 
27എന്തുകൊണ്ടെന്നാല്‍ ദുഷ്ടര്‍ ദൈവത്തെ 
അനുസരിക്കുന്നില്പ. ദൈവേച്ഛയ്ക്കനുസരി 

















ഇയ്യോബു പറയുന്നു. “ഒരുവന്‍ ദൈവത്തെ പ്രീ 
തിപ്പെടുത്താ൯ ശ്രമിച്ച്‌ ഒന്നും നേടുന്നില്ല.” 

10നിങ്ങള്‍ക്കു കാര്യങ്ങള്‍ മനസ്സിലാകും. അതി 
നാല്‍ എന്നെ ശ്രവിക്കുക. ദൈവമൊരിക്കലും 
ദുഷ്ടതപ്രവൃത്തിക്കുകയില്ല. സര്‍വ്വശക്തനായ 
ദൈവം ഒരിക്കലും തെറ്റുചെയ്യില്ല. 

മനുഷ്യന്‍െറ പ്രവൃത്തിക്കുള്ള പ്രതിഫലം 
ദൈവം കൊടുക്കും. മനുഷ്യര്‍ അര്‍ഹിക്കുന്നത്‌ 
ദൈവം നല്‍കുന്നു. 

2ഇതാണുസത്യം. ദൈവം തെറ്റുചെയ്യില്ല. 
സര്‍വ്വശക്തനായ ദൈവം എപ്പോഴും നീതിമാ 
നായി രിക്കും. 

ഭൂമിയുടെ ചുമതലക്കാരനായി ദൈവത്തെ 
ആരും തെരഞ്ഞെടുത്തില്ല. ആരും ദൈവത്തെ 
ഈ ലോകത്തിന്‍െറ ഉത്തരവാദിത്വം ഏല്ലിച്ചി 
ട്ടില്ല. ദൈവമാണെല്ലാം സൃഷ്ടിച്ചത്‌. അതെല്ലാം 
അവന്‍െറ നിയന്ത്രണത്തിലാകുകയും ചെയ്തു. 

14തന്‍െറ ആത്മാവിനെയും ജീവശ്വാസത്തെ 
യും മനുഷ്യരില്‍നിന്നു പിന്‍വലിക്കാന്‍ ദൈവം 
നിശ്ചയിച്ചാല്‍, 

ഭൂമിയിലെ എല്ലാ മനുഷ്യരും മരണമടയും. 
മനുഷ്യരെല്ലാം വീണ്ടും മണ്ണായിത്തീരും. 

16നിങ്ങള്‍ ജ്ഞാനികളെങ്കില്‍ ഞാന്‍ പറയു 
ന്നതു കേള്‍ക്കും. 

17നീതിയെ വെറുക്കുന്നവന്‍ ഭരണാധികാരി 
യാകാന്‍ കഴിയില്ല. ഇയ്വോബേ, ദൈവം ശക്തി 
മാനും നല്ലവനുമായിരിക്കും. അവനെ കുറ്റവാളി 
യെന്നു വിധിക്കാന്‍ നിനക്കു കഴിയുമോ? 

18'നിങ്ങള്‍ കൊള്ളരുതാത്തവരാണ്‌!” എന്നു രാ 
ജാക്കന്മാരോടു പറയുന്നത്‌ ദൈവമാണ്‌. 
“നിങ്ങള്‍ ദുഷ്ടരാണ്‌!” എന്നു ദൈവം നേതാക്ക 
ളോടു പറയുന്നു. 

ദൈവം നേതാക്കളെ മറ്റുള്ളവരെക്കാള്‍ 
സ്നേഹിക്കുന്നില്ല. അതുപോലെ ധനികരെ 
ദരിദ്രന്മാരെക്കാളും സ്നേഹിക്കുന്നില്ല. എന്തു 
കൊണ്ടെന്നാല്‍ ദൈവമാണല്ലോ എല്ലാവരെ 
യും സൃഷ്ടിച്ചത്‌. 

2)മനുഷ്യര്‍ അര്‍ദ്ധരാത്രിയില്‍ പൊടുന്നനവേ 
മരിക്കുന്നു. മനുഷ്യര്‍ രോഗികളാകുകയും മരിച്ചു 
പോവുകയും ചെയ്യുന്നു. കരുത്തന്മാര്‍പോലും 
വ്യക്തമായ കാരണമൊന്നുമില്ലാതെ മരിക്കുന്നു. 

2 മനുഷ്യരുടെ പ്രവൃത്തികള്‍ ദൈവം നിരീ 
ക്ഷിക്കുന്നു. ഒരു വ്യക്തിയുടെ ഓരോ കാല്‍വ 
യ്പിനെപ്പറ്റിയും ദൈവം അറിയുന്നു. 

മദുഷ്ടര്‍ക്കു ദൈവത്തില്‍ നിന്നൊളിച്ചിരി 
ക്കാന്‍ മാത്രം ഇരുണ്ട ഒരിടവും ഇല്ല. 

മനുഷ്യരെ പരീക്ഷിക്കാന്‍ ദൈവത്തിന്‌ ഒരു 
നിശ്ചിതസമയം ആവശ്യമില്ല. മനുഷരുടെ 
ന്യായവിധിക്കായി ദൈവത്തിന്‌ അവരെ 
തന്‍െറമുമ്പില്‍ കൊണ്ടുവരേണ്ടതുമില്ല. 

24പപബലന്മാരുടെ പോലും തെറ്റായപ്രവൃത്തി 
കളെ ദൈവത്തിന്‌ ചോദ്യം ചെയ്യേണ്ട ആവ 




















ച്ചു പ്രവര്‍ത്തിക്കാന്‍ കൂട്ടാക്കുന്നുമില്ല. 

28ആ ദുഷ്ടന്മാര്‍ പാവങ്ങളെ ഉപദ്രവിക്കുക 
യും സഹായത്തിനായി അവര്‍ ദൈവത്തെ 
വിളിക്കാനിടയാക്കുകയും ചെയ്യുന്നു. സഹായ 
ത്തിനായുള്ള പാവങ്ങളുടെ വിളി ദൈവം കേള്‍ 
ക്കുകയും ചെയ്യുന്നു. 

29എന്നാല്‍ പാവങ്ങളെ സഹായിക്കേണ്ടെന്നു 
ദൈവം നിശ്ചയിച്ചാല്‍ ആര്‍ക്കും ദൈവത്തെ 
കുറ്റക്കാരനെന്നു വിധിക്കാന്‍ കഴിയില്ല. ദൈവം 
മനുഷ്ൃരില്‍നിന്നും ഒളിച്ചിരുന്നാല്‍ ആര്‍ക്കും 
അവനെ കണ്ടുപിടിക്കാനാവില്ല. മനുഷ്യര്‍ക്കും 
രാഷ്ട്രങ്ങള്‍ക്കുംമേല്‍ ഭരണാധികാരിയാണു 
ദൈവം. 

ഭരണാധിപന്‍ ജനത്തെക്കൊണ്ട്‌ പാപം ചെ 
യ്വിച്ചാല്‍ ദൈവം അവനെ അധികാരത്തില്‍ 
നിന്നും നീക്കം ചെയ്യും. 





31'ഞാന്‍ തെറ്റുകാരനാണ്‌. ഇനിമേല്‍ ഞാന്‍ 
പാപം ചെയ്യുകയില്ല” എന്നയാള്‍ ദൈവത്തോ 
ടു പറയാത്തപക്ഷം അങ്ങനെ സംഭവിക്കും. 

32ദൈവമേ, എനിക്കു നിന്നെ കാണാനാകി 
ല്ലെങ്കിലും നേരായ മാര്‍ഗ്ഗത്തില്‍ ജീവിക്കാനുള്ള 
വഴി എനിക്കു പഠിപ്പിച്ചുതരേണമേ. ഞാന്‍ തെ 
റ്‌ ചെയ്തിട്ടുണ്ടെങ്കില്‍ ഇനിമേല്‍ ഞാന്‍ ചെയ്യി 





ദ്ഇയ്യോബേ, ദൈവം നിനക്കു പ്രതിഫലം 
തരണമെന്നാണു നിന്‍െറ ആഗ്രഹം. എന്നാല്‍ 
നീ മാറാന്‍ വിസമ്മതിച്ചു. ഇയ്യോബേ, ഇതു 
നിന്‍െറ തീരുമാനമാണ്‌, എന്റേതല്ല. നീ എന്താ 
ണു കരൂതുന്നതെന്നെന്നോടു പറയുക. 

34വിവേകിയായ ഒരുവനെന്നെ കേള്‍ക്കും. 
വിവേകിയായൊരുവന്‍ പറയും, 

ഇയ്യോബ്‌ അറിവില്ലാത്തവനെപ്പോലെ സം 
സാരിക്കുന്നു. അര്‍ത്ഥമില്ലാത്ത കാര്യങ്ങള്‍ അവ 
൯ സംസാരിക്കുന്നു.” 

ഇയ്യോബ്‌ കൂടുതല്‍ ശിക്ഷിക്കപ്പെടണമെ 
ന്നാണു ഞാന്‍ കരുതുന്നത്‌. എന്തുകൊണ്ടെ 
ന്നാല്‍, അവന്‍ സംസാരിക്കുന്നതും മറുപടി തരു 
ന്നതും ഒരു ദുഷ്ടനെപ്പോലെയാണ്‌. 

37തന്‍െറ മറ്റുപാപങ്ങള്‍ക്കുമേല്‍ അവന്‍ കലാ 
പവും ചേര്‍ക്കുന്നു. ഇയ്യോബ്‌ അവിടെ നമുക്കു 
മുമ്പിലിരുന്ന്‌ നമ്മെ അധിക്ഷേപിക്കുകയും 
ദൈവത്തെ പരിഹസിക്കുകയും ചെയ്യുന്നു!” 








എലീഹു സംസാരം തുടര്‍ന്നു. അയാള്‍ 
പറഞ്ഞു: 
2“ഞാന്‍ ദൈവത്തെക്കാള്‍ നീതിമാനംാ'ണെ 
ന്നു നീ പറയുന്നത്‌ ശരിയല്ല ഇയ്യോബേ. 
യ്യോബേ, “ഒരുവന്‍ ദൈവത്തെ (൨ ീതിപ്പെ 
ടുത്തിയാല്‍ അവനെന്തു കിട്ടും? ഞാന്‍ പാപം 
ചെയ്യാതിരുന്നാല്‍ എനിക്കെന്തു നന്മയാണുണ്ടാ 
വുക?” എന്നും നീ ദൈവത്തോടു ചോദിക്കുന്നു. 





ഇയ്യോബ്‌ 35:4-36:22 


ഇയ്യോബേ, നിന്നോടും ഇവിടെ നിന്നോടൊ 
പ്പമുള്ള നിന്‍െറ കൂട്ടുകാരോടും മറുപടി പറ 
യാന്‍ ഞാനാഗ്രഹിക്കുന്നു. 

ണയ്യോബേ, ആകാശത്തേക്കു മുഖമുയര്‍ത്തി 
നോക്കൂ. നിന്നെക്കാളുയരത്തിലുള്ള മേഘങ്ങളെ 
നോക്കൂ. 

ഇയ്യോബേ, നീ പാപംചെയ്താല്‍, അതു 
ദൈവത്തെ മുറിവേല്ലിക്കില്ല. നീ ഒരുപാടു 
പാപം ചെയ്താല്‍ അതു ദൈവത്തെ ഒട്ടും 
ബാധിക്കില്ല. 

ത്ാത്രവുമല്ല, നീ നന്മ ചെയ്താല്‍ അതു 
ദൈവത്തിനു സഹായകവുമായിരിക്കില്ല. 
ദൈവത്തിനു നിന്നില്‍നിന്നൊന്നും കിട്ടാനില്ല. 

ഇയോബേ, നീ ചെയുന്ന നല്ലതും ചീത്ത 
യുമായ പ്രവൃത്തികള്‍ നിന്നെപ്പോലുള്ള മറ്റുള്ള 


540 


ദൈവം ദുഷ്ടന്മാരെ ജീവിക്കാനനുവദി 
ക്കില്ല. പാവങ്ങളെ എപ്പോഴും നീതിപൂര്‍വ്വം 
കരുതുകയും ചെയ്യുന്നു. 

"നേരായി ജീവിക്കുന്നവരെ ദൈവം നിരീക്ഷി 
ക്കുന്നു. നല്ലവരെ അവന്‍ ഭരണാധിപന്മാരാക്കു 
ന്നു. നല്ലവര്‍ക്ക്‌ ദൈവം എന്നെന്നേക്കും മഹത്വം 
നല്‍കുന്നു. 

അതിനാല്‍ ആളുകള്‍ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെ 
ങ്കില്‍, അവര്‍ ചങ്ങലകളാലും കയറുകളാലും 
ബന്ധിക്കപ്പെടിട്ടുണ്ടെങ്കില്‍ അവരെന്തങ്കിലും 
തെറ്റു ചെയ്തിട്ടുണ്ടെന്നാണതിനര്‍ത്ഥം. 

9അവരെന്താണു ചെയ്തതെന്നു ദൈവം അവ 
രോടു പറയുകയും ചെയും. അവര്‍ പാപമാണ്‌ 
ചെയ്തതെന്നു ദൈവം അവരോടുപറയും. 
അവര്‍ അഹങ്കാരികളാണെന്നു ദൈവം അവ 

















വരെയേ ബാധിക്കൂ. അതു ദൈവത്തിനു ഗുണ 
മോ ദോഷമോ ആയിരിക്കില്ല. 

ട്ദുഷ്ടന്മാര്‍ക്കു പീഡനമേറ്റാലവര്‍ സഹായ 
ത്തിനായി നിലവിളിക്കും. അവര്‍ പ്രബലരെ 





രോടു പറയും. 
10തനന്‍െെറ താക്കീതു ശ്രദ്ധിക്കാന്‍ ദൈവം അവ 
രെ നിര്‍ബന്ധിക്കും. പാപംചെയ്യുന്നതവസാനി 








സമീപിച്ച്‌ അവരുടെ സഹായം തേടും. 

10എന്നാല്‍ ആ ദുഷ്ടന്മാര്‍ ഒരിക്കലും ദൈവ 
ത്തോടു സഹായം ആവശ്യപ്പെടുകയില്ല. “എ 
ന്നെസൃഷ്ടിച്ച ദൈവമെവിടെ? ആളുകള്‍ നിരാ 
ശരാകുമ്പോള്‍ ദൈവം അവരെ സഹായിക്കു 
ന്നു, അതിനാല്‍ അവനെവിടെ? എന്ന്‌ അവര്‍ 
ചോദിക്കുകയില്ല. 

ദൈവം നമ്മെ പക്ഷിമൃഗാദികളെക്കാള്‍ 
ജ്ഞാനികളാക്കുന്നു. അതിനാല്‍“ അവനെവി 
ടെ?” എന്ന്‌ അവര്‍ ചോദിക്കുകയില്ല. 

12അല്ലെങ്കില്‍, അവര്‍ ദൈവത്തോടു സഹായ 
മാവശ്യപ്പെട്ടുവെന്നിരിക്കട്ടെ. അപ്പോള്‍ ദൈവം 
അവരോടു പ്രതികരിക്കില്ല. എന്തുകൊണ്ടെ 
ന്നാല്‍ അവര്‍ അഹങ്കാരികളാണ്‌. തങ്ങള്‍ വളരെ 
പ്രധാനികളാണെന്ന്‌ അവര്‍ ഇപ്പോഴും കരു 
തുന്നു. 

1ഇതാണു സത്യം, ദൈവം അവരുടെ യാചന 
ശ്രദ്ധിക്കുകയില്ല. സര്‍വ്വശക്തനായ ദൈവം 
അവര്‍ക്ക്‌ കാതുകൊടുക്കയില്ല. 

14അതിനാല്‍ ഇയ്യോബേ, അവനെ കാണുന്നി 
ല്ലെന്നു നീ പറയുമ്പോള്‍ ദൈവം നിന്നെ ശ്രദ്ധി 
ക്കില്ല. ദൈവത്തെ കാണാനും അവന്‍െറ മുമ്പി 
ല്‍ നിന്‍െറ നഷ്കളങ്കത തെളിയിക്കാനും ഒരവ 
സരം കാത്തിരിക്കുകയാണെന്നു നീ പറയുന്നു. 

15ഇയ്യോബേ, ദൈവം ദുഷ്ടരെ ശിക്ഷിക്കുന്നി 
ല്ലെന്നും പാപത്തെ ഗനനിക്കാറില്ലെന്നും നീ 
പറയുന്നു. 

1അതിനാല്‍ ഇയ്യോബ്‌ തന്‍െറ കഴമ്പില്ലാത്ത 
സംസാരം തുടരുന്നു. താന്‍ പ്രമാണിയാണെന്ന്‌ 
ഇയ്യോബ്‌ നടിക്കുന്നു. താനെന്താണു പറയുന്ന 
തെന്നതിനെല്ലറ്റി ഇയ്യോബ്‌ അറിയുന്നില്ലെന്ന 
ത്‌ സുവ്യക്തമാണ്‌.” 

എലീഹു തുടര്‍ന്നു പറഞ്ഞു: 

30 2“കുറച്ചുനേരംകൂടി ഞാന്‍ പറയുന്നതു 
ക്ഷമയോടെ കേള്‍ക്കുക. ഞാന്‍ പറയണമെന്നു 
ദൈവമാഗ്രഹിക്കുന്ന കുറച്ചു വാക്കുകള്‍ കൂടി 
യുണ്ട്‌. 

3എനന്‍െറ ജ്ഞാനം ഞാനെല്ലാവരുമായും പങ്കു 
വയ്ക്കാം. ദൈവമാണെന്നെ സൃഷ്ടിച്ചത്‌. 
അവന്‍ നീതിമാനാണെന്ന്‌ ഞാന്‍ തെളിയിക്കാം. 

ണയ്യോബേ, സത്യമാണു ഞാന്‍ പറയുന്നത്‌. 
ഞാനെന്താണു പറയുന്നതെന്ന്‌ എനിക്കറിയാം. 

ദൈവം പ്രബലനാണ്‌, പക്ഷേ അവന്‍ മനു 
ഷ്യരെ വെറുക്കുന്നില്ല. ദൈവം അതിപ്രബലനാ 
ണ്‌, പക്ഷേ അവന്‍ വിവേകിയുമാണ്‌. 











പ്പിക്കാന്‍ ദൈവം അവരോടു കല്പിക്കും. 

1അവര്‍ ദൈവത്തെ ശ്രവിക്കുകയും അവനെ 
അനുസരിക്കുകയും ചെയ്താല്‍ ദൈവം അവ 
രെ സദാവിജയികളാക്കുകയും അവര്‍ക്ക്‌ ആഹറ്റാ 
ദകരമായ ജീവിതം നല്‍കുകയും ചെയ്യും. 

12എന്നാല്‍ അവര്‍ ദൈവത്തെ അനുസരി 
ക്കാന്‍ വിസമ്മതിക്കുകയാണെങ്കില്‍, അവര്‍ 
നശിപ്പിക്കപ്പെടും. വിഡ്ഡികളെപ്പോലെ 
അവര്‍ മരിക്കും. 


13“ദൈവത്തെ കരുതാത്തവര്‍ക്ക്‌ എപ്പോഴും 
കയ്ക്കും. ദൈവം അവരെ ശിക്ഷിക്കുമ്പോള്‍ 
പോലും ദൈവസഹായം തേടാനവര്‍ കൂട്ടാക്കു 
ന്നില്ല. 

14ആണ്‍വേശ്യകളെപ്പോലെ ചെറുപ്പത്തില്‍ 
ത്തന്നെ അവര്‍ മരിക്കും. 

1എന്നാല്‍ ദൈവം പാവപ്പെട്ടവരെ അവരു 
ടെ ദൂരിതങ്ങളില്‍നിന്നും രക്ഷിക്കും. ആളുകളെ 
ഉണര്‍ത്തുന്നതിനും തന്നിലേക്കു ശ്രദ്ധിപ്പിക്കുന്ന 
തിനുമാണ്‌ ദൈവമിങ്ങനെ ചെയ്യുന്നത്‌. 

1ഇയ്യോബേ, ദൈവത്തിനു നിന്നെ സഹായി 
ക്കണമെന്നുണ്ട്‌. നിന്നെ കുഴപ്പങ്ങളില്‍നിന്നും ര 
ക്ഷിക്കണമെന്നും ദൈവത്തിനാഗ്രഹമുണ്ട്‌. നി 
ന്‍െറ ജീവിതം സുഗമമാക്കണമെന്നു ദൈവമാ 
ഗ്രഹിക്കുന്നു. നിന്‍െറ മേശമേല്‍ ധാരാളം ഭക്ഷ 
ണം വിളമ്പണമെന്ന്‌ ദൈവമാഗ്രഹിക്കുന്നു. 

17എന്നാല്‍ ഇയ്യോബേ, ഇപ്പോള്‍ നീ തെറ്റുകാ 
രനാണെന്നാണു ന്യായവിധി. അതിനാല്‍ ഒരു 
ദുഷ്ടനെന്നപോലെ നീ ശിക്ഷിക്കപ്പെട്ടിരിക്കു 
ന്നു. 

18ണയ്യോബേ, സമ്പത്ത്‌ നിന്നെ വഞ്ചിക്കാന 
നുവദിക്കരുത്‌. പണം നിന്‍െറ മനസ്സുമാറ്റാനി 
ടയാക്കരുത്‌. 

19നിന്‍െറ പണം നിന്നെയിപ്പോള്‍ രക്ഷിക്ക 
യില്ല. പ്രബലന്മാര്‍ക്കും നിന്നെ രക്ഷിക്കാനാ 
കില്ല. 

20രാത്രിവരാ൯ന്‍ ആഗ്രഹിക്കരുത്‌. ആളുകള്‍ രാ 
ത്രിയില്‍ മറയാന്‍ ശ്രമിക്കുന്നു. തങ്ങള്‍ക്കു ദൈ 
വത്തില്‍നിന്നും ഒളിക്കാനാകുമെന്ന്‌ അവര്‍ കരു 
തുന്നു. 

2ഇയ്വോബേ, നീ ഒരുപാടു യാതന അനുഭവി 
ചു, പക്ഷേ ദുഷ്ടത തെരഞ്ഞെടുക്കരുത്‌. തെറ്റു 
ചെയ്യാതിരിക്കാന്‍ ശ്രദ്ധിക്കുക. 

22നോക്കൂ, ദൈവത്തിന്‍െറശക്തി അവനെ മ 
ഹാനാക്കുന്നു. അവനാണ്‌ സര്‍വ്വ ജനത്തിന്‍റെ 
യും ഇടയില്‍ മഹാഗുരു. 














541 


23എന്തുചെയ്യണമെന്ന്‌ ദൈവത്തോടു പറയാ 
നാര്‍ക്കുമാവില്ല. “ദൈവമേ, നീ ചെയ്തതു തെ 
റ്റാണ്‌” എന്ന്‌ ദൈവത്തോടു പറയാന്‍ ആര്‍ക്കും 
കഴിയില്ല. 

24ദൈവത്തിനന്‍െറ പ്രവൃത്തികളോര്‍ത്ത്‌ അവ 
നെ വാഴ്ത്തുക. മനുഷ്യര്‍ ദൈവത്തെ വാഴ്ത്തി 
അനേകം ഗീതങ്ങളെഴുതിയിട്ടുണ്ട്‌. 

25ദൈവത്തിനന്‍െറ പ്രവൃത്തികള്‍ ആര്‍ക്കും കാ 
ണാം. വിദൂരരാഷ്ട്രങ്ങളിലുള്ളവര്‍ക്കും അക്കാര്യ 
ങ്ങള്‍ കാണാം. 

2അതെ, ദൈവം മഹാനാകുന്നു. പക്ഷേ അവ 
നന്‍െറമഹത്വം മനസ്സിലാക്കാന്‍ നമുക്കാവില്ല. 
ദൈവം എത്രകാലം ജീവിച്ചുവെന്നും നമുക്കറി 
യില്ല. 
2 ഭൂമിയില്‍നിന്നും ജലത്തെ ദൈവം പൊക്കി 
യെടുക്കുകയും അതിനെ മഴയായും മഞ്ഞിന്‍ 
കണമായും മാറ്റുകയും ചെയ്യുന്നു. 

28അങ്ങനെ മേഘങ്ങള്‍ ജലം പൊഴിക്കുകയും 
മഴ അനേകം മനുഷ്യരുടെമേല്‍ വീഴുകയും ചെ 
യുന്നു. 

29ദൈവം മഴമേഘങ്ങളെ എങ്ങനെ വിന്യസി 
ക്കുന്നുവെന്നോ ആകാശത്ത്‌ ഇടി മുഴങ്ങുന്നതെ 
ങ്ങനെയെന്നോ ആര്‍ക്കും അറിയില്ല. 

നോക്കൂ, ദൈവം ഭൂമിക്കുമേല്‍ മിന്നല്‍ ചിത 
റുകയും സമുദ്രത്തിന്‍റെ ആഴങ്ങളെ മൂടുകയും 
ചെയ്യുന്നു. 

31രാഷ്ട്രങ്ങളെ നിയന്ത്രിക്കുന്നതിനും അവര്‍ 
ക്കു സമൃദ്ധമായി ഭക്ഷണം നല്‍കുന്നതിനുമാണ്‌ 
ദൈവം അവയെ ഉപയോഗിക്കുന്നത്‌. 

32ദൈവം തന്‍െറ കൈകള്‍കൊണ്ട്‌ മിന്നല്‍പ്പ്ി 
ണറിനെ പിടിക്കുകയും തനിക്കിഷ്ടമുള്ളിടത്ത്‌ 
വെട്ടാന്‍ കല്പിക്കുകയും ചെയ്യുന്നു. 

ദ3്പേമാരി വരുന്നെന്ന്‌ ഇടിമുഴക്കം മുന്നറി 
യിപ്പു നല്‍കുന്നു. അതിന്‍െറ വരവായെന്ന്‌ ക 
ന്നുകാലികള്‍ പോലുമറിയുന്നു. 











മു “ഇടിയും മിന്നലും എന്നെ പേടിപ്പിക്കു 
ന്നു. എന്‍െറ ഹൃദയം നെഞ്ചിനുള്ളില്‍ 
വളരെവേഗമിടിക്കുന്നു. 

എല്ലാവരും ശ്രദ്ധിക്കുക! ദൈവത്തിന്‍െറ ശ 
ബ്ദം ഇടിമുഴക്കംപോലെ. ദൈവത്തിന്‍െറ വാ 
യില്‍നിന്നും വരുന്ന ഇടിമുഴക്കം ശ്രദ്ധിക്കുക. 

ദആകാശമാകമാനം മിന്നിത്തെളിയാന്‍ ദൈ 
വം തനന്‍െെറ മിന്നല്‍പ്പിണരിനെ അയയ്ക്കുന്നു. 
അതു ഭൂമിക്കുമേല്‍ മിന്നി. 

മിന്നല്‍ തെളിഞ്ഞതിനു ശേഷം ദൈവത്തി 
നന്‍െറെഅലര്‍ച്ച കേള്‍ക്കാം. തന്‍െറ അത്ഭൂതകര 
മായശബ്ദംകൊണ്ട്‌ ദൈവം ഇടിമുഴക്കുന്നു. മി 
ന്നല്‍ തെളിയുമ്പോള്‍, ദൈവത്തിന്‍െറ ശബ്ദം 
ഇടിമുഴക്കുന്നു. 

ദൈവത്തിന്‍െറ ഇടിമുഴക്കംപോലുള്ള ശ 
ബ്ദം അത്ഭുതകരമാകുന്നു. നമുക്കു മനസ്സിലാ 
കാത്ത മഹാകാര്യങ്ങള്‍ അവന്‍ ചെയുന്നു. 

തഞ്ഞിനോടു ദൈവം പറയുന്നു, “ഭൂമിക്കു 
മേല്‍ വീഴുക.” ദൈവം മഴയോടു പറയുന്നു, 
“ഭൂമിക്കുമേല്‍ പെയ്യുക” 

"ദൈവം അങ്ങനെ ചെയ്യുന്നതിനാല്‍ അവ 
നെന്തു ചെയ്യാനാവും എന്ന്‌ ദൈവത്തിന്‍െറ 
സൃഷ്ടിയായ മനുഷ്യരെല്ലാം അറിയുന്നു. അതാ 
ണവനന്‍െറ സാക്ഷ്യം. 

മൃഗങ്ങള്‍ അവയുടെ വാസസ്ഥലത്തേക്കോ 
ടി അവിടെ തങ്ങുന്നു. 

കൊടുങ്കാറ്റ്‌ തെക്കുനിന്നു വരുന്നു. തണുപ്പു 
കാറ്റ്‌ വടക്കുനിന്നു വരുന്നു. 





ഇയ്യോബ്‌ 36:23-38:1 


10ദൈവത്തിന്‍െറ നിശ്വാസം മഞ്ഞുണ്ടാക്കു 
ന്നു. അതു സമുദ്രത്തെ ഉറഞ്ഞു കട്ടിയാക്കുന്നു. 

ദൈവം മേഘങ്ങളില്‍ ജലം നിറയ്ക്കുകയും 
ആ ഇടിമേഘങ്ങളെ ചിതറിക്കുകയും ചെയ്യു 
ന്നു. 

12ഭൂനിക്കുചുറ്റും ആഞ്ഞടിക്കാന്‍ ദൈവം മേഘ 
ങ്ങളോടു കല്പിക്കുന്നു. ദൈവത്തിന്‍റെ ഏതു 
കല്പനയും മേഘങ്ങളനുസരിക്കുന്നു. 

മനുഷ്യരെ ശിക്ഷിക്കാനുള്ള വെള്ളപ്പൊക്ക 
മുണ്ടാക്കാനോ അവരോടുള്ള തന്‍െറ സ്നേഹം 
പ്രകടിപ്പിക്കാന്‍ ജലം നല്‍കാനോ ദൈവം 
മേഘങ്ങളെ കൊണ്ടുവരുന്നു. 

14ഇയ്യോബേ, ഒരു നിമിഷം നിന്നു ശ്രദ്ധിക്കുക. 
ദൈവത്തിന്‍െറ അത്ഭൂതപ്രവൃത്തികളെപ്പറ്റി 
ഒരു നിമിഷം നിന്നു ചിന്തിക്കൂ. 

15ഇയ്യോബേ, ദൈവം തന്‍െറ മേഘങ്ങളെ 
എങ്ങനെ നിയന്ത്രിക്കുന്നുവെന്ന്‌ നിനക്കറിയാ 
മോ? തന്‍െറ മിന്നല്‍പ്പിണരിനെ ദൈവം എങ്ങ 
നെ ഉണ്ടാക്കുന്നുവെന്ന്‌ നിനക്കറിയുമോ? 

16 മേഘങ്ങള്‍ ആകാശത്തു തുങ്ങിക്കിടക്കുന്ന 
ത്‌ എങ്ങനെയെന്നു നിനക്കറിയാമോ? ദൈവം 
സൃഷ്ടിച്ച അത്ഭുതങ്ങളില്‍ ഒരു ഉദാഹരണം 
മാത്രമാണ്‌ കാര്‍മേഘങ്ങള്‍. മാത്രവുമല്ല, ദൈവ 
ത്തിന്‌ അവയഡെപ്പറ്റിയുള്ളത്‌ എല്ലാമറിയാം. 

പക്ഷേ ഇയ്യോബേ, നിനക്ക്‌ ഇക്കാര്യങ്ങളൊ 
ന്നുമറികയില്ല. തെക്കുനിന്നുള്ള ചുടുകാറ്റടിക്കു 
മ്പോള്‍ നീ വിയര്‍ക്കുന്നതും നിന്‍െറ വസ്ത്ര 
ങ്ങള്‍ നിന്‍െറദേഹത്ത്‌ ഒട്ടിപ്പിടിക്കുന്നതും 
എല്ലാം ശാന്തവും നിശ്ചലവുമാകുന്നതും 
മാത്രമാണ്‌ നീ ആകെ അറിയുന്നത്‌. 
18ണയ്വോബേ, ആകാശം നിവര്‍ത്താനും വെങ്ക 
ലം പോലെ അതിനെ മിനുക്കാനും നിനക്കു 
ദൈവത്തെ സഹായിക്കാനാകുമോ? 

ഞങ്ങള്‍ ദൈവത്തോടെന്തു പറയണമെന്ന്‌ 
ഇയ്യോബേ, നീ ഞങ്ങള്‍ക്കു പറഞ്ഞു തരിക! 
ഞങ്ങള്‍ക്ക്‌ മതിയായത്ര അറിവില്ലാത്തതിനാല്‍ 
എന്തു പറയണമെന്നു ഞങ്ങള്‍ക്കു ചിന്തിക്കാ 
നാകുന്നില്ല. 

2 എനിക്കവനോടു സംസാരിക്കാനുണ്ടെന്ന്‌ 
ഞാന്‍ ദൈവത്തോടു പറകയില്ല. അത്‌ വിനാ 
ശം ആവശ്യപ്പെടുമ്പോലെയാണ്‌. 

2 മനുഷ്യന്‌ സൂര്യനെ നോക്കാനാകില്ല. കാറ്റ 
ടിച്ച്‌ മേഘങ്ങളെല്ലാം നീങ്ങിയപ്പോള്‍ അത്‌ 
ആകാശത്ത്‌ പ്രകാശമാനമായി ജ്വലിക്കുക 
യാണ്‌. 

മാദൈവവും അങ്ങനെയാണ്‌! ദൈവത്തിന്‍െറ 
സുവര്‍ണ്ണപ്രഭാവം വിശുദ്ധപര്‍വൃതത്തില്‍നി 
ന്നും തിളങ്ങുന്നു. ദൈവത്തിനുചുറ്റും ഒരു തീ 
ക്ഷ്ണപ്രകാശം ഉണ്ട്‌. 

2സര്‍വൃശക്തനായ ദൈവം മഹാനാണ്‌! ദൈ 
വത്തെ മനസ്സിലാക്കാന്‍ നമുക്കാവില്ല! ദൈവം 
അതിശക്തനാണ്‌, പക്ഷേ അവന്‍ നമ്മോടു 
നന്മയും നീതിയും കാട്ടുന്നു. നമ്മെ പീഡിപ്പി 
ക്കാനവനാഗ്രഹമില്ല! 

24അതിനാലാണ്‌ ജനം ദൈവത്തെ ആദരിക്കു 
ന്നത്‌. പക്ഷേ തങ്ങളാണു വിവേകികളെന്നു 
കരുതുന്ന അഹങ്കാരികളെ ദൈവം വകവയ്ക്കു 
ന്നില്ല.” 























ദൈവം ഇയ്യോബിനോടു 
സംസാരിക്കുന്നു 
3 അനന്തരം ഒരു കൊടുങ്കാറ്റില്‍നിന്നും യ 
ഹോവ ഇയ്യോബിനോടു സംസാരിച്ചു. 
ദൈവം ചോദിച്ചു: 


ഇയ്യോബ്‌ 38:2-39:1 


വ്യര്‍ത്ഥകാര്യങ്ങള്‍ വിളിച്ചുപറയുന്ന ഈ 
അറിവില്ലാത്ത വ്യക്തി ആരാണ്‌?” 

ഇയ്യോബേ, അരമുറുക്കി നില്‍ക്കൂ. എന്നിട്ട്‌ 
ഞാന്‍ നിന്നോടു ചോദിക്കാന്‍ പോകുന്ന 
ചോദ്യങ്ങള്‍ക്ക്‌ ഉത്തരം നല്‍കാന്‍ തയ്യാറാകൂ. 

ഞാന്‍ ഭൂമിയെ സൃഷ്ടിച്ചപ്പോള്‍ നീ എവിടെ 
യായിരുന്നു? നീ അത്ര സമര്‍ത്ഥനെങ്കില്‍ എനി 
ക്കു മറുപടി തരൂ. 

നിനക്കു വിവേകമുണ്ടെങ്കില്‍, ഈ ലോക 
ത്തിന്‌ ഇത്രവലിപ്പം വേണമെന്ന്‌ ആരു നിശ്ച 
യിച്ചു? അളവുരേഖകൊണ്ട്‌ ലോകത്തെ അളന്ന 
താരാണ്‌? 

ഭൂമിയുടെ അടിത്തറ എന്തിലാണ്‌? ആദ്യ 
ത്തെ കല്ലിനെ അതിന്‍െറ സ്ഥാനത്തിടുത്‌ ആര്‍? 

7അതു ചെയ്തപ്പോള്‍ പ്രഭാതനക്ഷത്രങ്ങള്‍ 
ഒന്നിച്ചുപാടുകയും ദൂതന്മാര്‍ ആഹറ്റാദത്താല്‍ 
വിളിച്ചുകുവുകയും ചെയ്തല്ലോ! 

$ണയ്യോബേ, ഭൂഗര്‍ഭത്തില്‍നിന്നും ഒഴുകിയെ 
ത്തിയ സമുദ്രത്തെ വാതിലുകള്‍ അടച്ച്‌ തട 
ഞ്ഞു നിര്‍ത്തിയതാരാണ്‌? 

9ആ സമയത്ത്‌ ഞാനതിനെ മേഘങ്ങള്‍ കൊ 
ണ്ടുമൂടുകയും ഇരുട്ടില്‍ പൊതിഞ്ഞുകെട്ടുകയും 
ചെയ്തു. 

10സമുദ്രത്തിനു ഞാന്‍ പരിധി കല്പിക്കുകയും 
പൂട്ടിയ കവാടങ്ങള്‍ക്കു പിന്നില്‍ അതിനെ നിര്‍ 
ത്തുകയും ചെയ്തു. 

സമുദ്രത്തോടു ഞാന്‍ പറഞ്ഞു, “നിനക്കിതു 
വരെ വരാം, ഇപ്പുറത്തേക്ക്‌ വരരുത്‌. നിന്‍െറ 
മദിക്കുന്ന തിരകള്‍ ഇവിടെ നില്‍ക്കണം.” 














12ഇയ്യോബേ, നിന്‍െറ ജീവിതത്തിലെന്നെങ്കി 
ലും പ്രഭാതത്തോട്‌ ആരംഭിക്കാനും പകലിനോ 
ടു തുടങ്ങാനും കല്ലിച്ചിട്ടുണ്ടോ? 

1ഇയ്യോബേ, നീയെന്നെങ്കിലും ഭൂമിയെ പി 
ടികൂടാനും ദുഷ്ടന്മാരെ അവരുടെ ഒളിസങ്കേത 
ങ്ങളില്‍ ചെന്നു വിറപ്പിക്കാനും പ്രഭാതകിരണ 
ങ്ങളോടു ആവശ്യപ്പെട്ടിട്ടുണ്ടോ? 

കുന്നുകളെയും താഴ്വരകളെയും പുലര്‍കാ 
ലവെളിച്ചം സുവ്ൃക്തമാക്കുന്നു. പകല്‍വെളി 
ച്ചം ഭൂമിയിലെത്തുമ്പോള്‍ ആ സ്ഥലങ്ങളുടെ 
രൂപങ്ങള്‍ ഒരു കുപ്പായത്തിലെ മടക്കുകള്‍ പോ 
ലെ തെളിഞ്ഞുകാണാം. മുദ്രപതിച്ച കളിമണ്‍ 
കൂനപോലെ ആ സ്ഥലങ്ങള്‍ രൂപപ്പെടും. 

ദുഷ്ടര്‍ പകല്‍വെളിച്ചം ഇഷ്ടപ്പെടുന്നില്ല. 
അതു തിളങ്ങി പ്രകാശിക്കുമ്പോള്‍ അവര്‍ക്ക്‌ 
ദുഷ്ടത ചെയ്യാനാവില്ലല്ലോ. 

1ഇയ്യോബേ, സമുദ്രം ആരംഭിക്കുന്ന ആഴങ്ങ 
ളില്‍ നീ പോയിട്ടുണ്ടോ? സമുദ്രത്തിന്‍റെ അടി 
ത്തട്ടിലൂടെ നീ എന്നെങ്കിലും നടന്നിട്ടുണ്ടോ? 

17ഇയ്യോബേ, മരിച്ചവരുടെ ലോകത്തേക്കുള്ള 
കവാടങ്ങള്‍ നീ എന്നെങ്കിലും കണ്ടിട്ടുണ്ടോ? 
നരകത്തിന്‍റെ കവാടങ്ങള്‍ നീ എന്നെങ്കിലും 
കണ്ടിട്ടുണ്ടോ? 

16ഇയ്യോബേ, ഈ ഭൂമി എത്ര മാത്രം വലുതാ 
ണെന്ന്‌ നിനക്കു മനസ്സിലായിട്ടുണ്ടോ? നിനക്കി 
തെല്ലാമറിയാമെങ്കില്‍ എന്നോടു പറയൂ. 

19ഇയ്യോബേ, പ്രകാശം എവിടെ നിന്നാണു 
വരുന്നത്‌? ഇരുട്ടെവിടെ നിന്നാണു വരുന്നത്‌? 

20ഇയ്യോബേ, ഇരുട്ടിനെയും പ്രകാശത്തെയും 
അവയുടെ ഉറവിടങ്ങളിലേക്കു കൊണ്ടുപോ 
കാന്‍ നിനക്കാകുമോ? അവിടേക്കുള്ള വഴി 
നിനക്കറിയുമോ? 

2ഇയ്യോബേ, തീര്‍ച്ചയായും നിനക്കറിയാം. 
നീ വളരെ വൃദ്ധനും ജ്ഞാനിയുമാകുന്നു. ഞാന്‍ 




















542 


അതൊക്കെ സൃഷ്ടിച്ചപ്പോള്‍ നീ ജീവിച്ചിരുന്നു. 
ശരിയല്ലേ? 

മാഇയ്യോബേ, മഞ്ഞും ആലിപ്പഴങ്ങളും സൂ 
ക്ഷിച്ചുവചിരിക്കുന്ന കലവറയിലേക്കു നീ ഒരി 
ക്കലെങ്കിലും പോയിട്ടുണ്ടോ? 

മദുരിതകാലത്തേക്കും യുദ്ധത്തിനന്‍െറെയും 
പോരാടുത്തിന്‍െറയും നാളുകളിലേക്കുമായാ 
ണ്‌ അവ ഞാന്‍ സൂക്ഷിച്ചുവചിരിക്കുന്നത്‌. 

24ഇയ്യോബേ, സൂര്യന്‍ ഉയര്‍ന്നുവരുന്ന സ്ഥല 
ത്തേക്കു, ഭൂമിക്കുമേല്‍ കിഴക്കന്‍ കാറ്റു വീശുന്നി 
ടത്തേക്കു, നീ എന്നെങ്കിലും പോയിട്ടുണ്ടോ? 

25ടഇയ്യോബേ, ആകാശത്ത്‌ പെരുമഴയ്ക്കായു 
ള്ള കുഴികള്‍ കുഴിച്ചുവച്ചതാരാണ്‌? ഇടിമിന്നലി 
നു വഴിയൊരുക്കിയതാരാണ്‌. 

2ഇയ്യോബേ, മനുഷ്യവാസമില്ലാത്ത സ്ഥല 
ങ്ങളില്‍പോലും മഴ പെയ്യിക്കുന്നതാരാണ്‌? 

27ആ ശൂന്യപ്ര ദേശത്ത്‌ ആ മഴ ധാരാളം 
വെള്ളം കൊടുക്കുകയും പുല്ലു വളരാന്‍ തുടങ്ങു 
കയും ചെയ്യും. 

28ഇയ്യോബേ, മഴയ്ക്കു പിതാവുണ്ടോ? മഞ്ഞു 
തുള്ളി ആരാണുണ്ടാക്കുന്നത്‌? 

ടമഞ്ഞുകട്ടയ്ക്കു അമ്മയുണ്ടോ ഇയ്യോബേ? 
ആലിപ്പഴത്തിന്‌ ജന്മമേകുന്നതാര്‍? 

വെള്ളം പാറപോലെ ഉറയ്ക്കുന്നു. സമുദ്രം 
പോലും തണുത്തുറയുന്നു. 

31ഇയ്യോബേ, ഫിലെയാദുകളെ ബന്ധിക്കാന്‍ 
നിനക്കാകുമോ? ഒറിയോണിനന്‍െറെ അരപ്പട്ട 
നിനക്കഴിക്കാനാകുമോ? 

32ഇയ്യോബേ, നക്ഷത്രജാലങ്ങളെ യഥാസമ 
യത്തു പുറത്തു കൊണ്ടുവരാന്‍ നിനക്കാകുമോ? 
കരടിയെയും അതിന്‍െറ കുട്ടികളെയും നിനക്ക്‌ 
ഒരുമിച്ചു നയിച്ചുകൊണ്ടുവരാമോ? 

3ഇയ്യോബേ, ആകാശത്തെ നിയന്ത്രിക്കുന്ന 
നിയമങ്ങള്‍ നിനക്കറിയാമോ? അവയെ ഭൂമിക്കു 
മേലുള്ള നിയമങ്ങളാക്കാ൯ നിനക്കാകുമോ? 

3ഇയ്യോബേ, മേഘങ്ങളോടു ഗര്‍ജ്ജിക്കാ൯ 
നിനക്കാകുമോ? നിന്നെ മഴ കൊണ്ടു മൂടാന്‍ 
അവയോടു കല്പിക്കാന്‍ നിനക്കാകുമോ? 

3ട്“ഇടിമിന്നലിനു കല്പന നല്‍കാന്‍ നിനക്കു 
കഴിയുമോ? ഞങ്ങളിവിടുണ്ട്‌ അങ്ങയ്ക്കെന്താ 
ണുവേണ്ടത്‌ പ്രഭോ?” എന്ന്‌ അവ നിന്നോടാരാ 
യുമോ? നീ ഉദ്ദേശിക്കുന്നിടത്തേക്ക്‌ അവ പോ 
കുമോ? 

3ഇയ്യോബേ ആരാണു മനുഷ്യനെ ജ്ഞാനി 
യാക്കുന്നത്‌? ആരാണവനന്‍െറ ഉള്ളില്‍ ജ്ഞാനം 
നിറയ്ക്കുന്നത്‌? 

37ഇയ്യോബേ, മേഘങ്ങളെ എണ്ണാനും മാത്രം 
ജ്ഞാനമാര്‍ക്കാണുള്ളത്‌? മഴ പെയ്യിക്കാന്‍ അവ 
യെ ചെരിക്കുന്നതാര്‍? 

38അങ്ങനെ പൊടി, ചെളിയായിത്തീരുകയും 
ചെളി കട്ടയാകുകയും ചെയ്യുന്നു. 

33ഇയ്യോബേ, സിംഹങ്ങള്‍ക്കു ഭക്ഷണം നിന 
ക്ക്‌ കണ്ടെത്താനാകുമോ? അവയുടെ വിശക്കു 
ന്ന കുഞ്ഞുങ്ങള്‍ക്ക്‌ തീറ്റകൊടുക്കാന്‍ നിനക്കാ 
കുമോ? 

40“ആ സിംഹങ്ങള്‍ തങ്ങളുടെ ഗുഹകള്‍ക്കു 
മുമ്പില്‍ ഇരയെ ആക്രമിക്കാന്‍ തയ്യാറായി പതു 
ങ്ങിക്കിടക്കുകയാണ്‌. 

4്ഇയ്യോബേ, കടല്‍ക്കാക്കകളുടെ കുട്ടികള്‍ 
ദൈവത്തോടു നിലവിളിക്കുമ്പോഴും ഭക്ഷണമി 
ല്ലാതെ അലയുമ്പോഴും ആരാണവയ്ക്കു ഭക്ഷ 
ണം നല്‍കുന്നത്‌? 
മു “ഇയ്യോബേ, മലയാടുകള്‍ ജനിച്ചതെ 

പ്പോഴെന്നു നിനക്കറിയുമോ? പ്രസവി 





























543 


ക്കുന്ന സമയത്ത്‌ തള്ളമാനെ നിനക്കു നോക്കി 
സംരക്ഷിക്കാമോ? 

ഇയ്യോബേ, മലയാടുകളും മാനുകളും കു 
ഞ്ഞിനെ എത്രനാള്‍ ഗര്‍ഭത്തില്‍ പേറണമെന്ന്‌ 
നിനക്കറിയാമോ? അവയ്ക്കു പ്രസവിക്കാനുള്ള 
സമയമെപ്പോഴാണെന്ന്‌ നിനക്കറിയുമോ? 

3ആ മൃഗങ്ങള്‍ നിലത്തുകിടന്ന്‌ പേറ്റുനോ 
വെടുത്താണ്‌ കുഞ്ഞുങ്ങള്‍ക്കു ജന്മമേകുന്നത്‌. 

4ആ കുഞ്ഞുമൃഗങ്ങള്‍ വയലുകളില്‍ വളര്‍ന്നു 
വലുതാകുന്നു. പിന്നെ അമ്മയെ വിട്ടുപോകു 
ന്ന അവ ഒരിക്കലും തിരികെ വരുന്നതേയില്ല. 

ഇയ്യോബേ, കാട്ടുകഴുതകളെ സ്വതന്ത്രരാ 
ക്കിയതാര? ആരാണവയുടെ കയറുകളഴിച്ചുവി 
ട്ടത്‌? 

കോട്ടുകഴുതയ്ക്കു മരുഭൂമി ഞാന്‍ വസതിയാ 
യി നല്‍കി. അവയ്ക്കുപാര്‍പ്പിടമായി ഉപ്പുഭൂമി 
യും ഞാന്‍ നല്‍കി. 

"ശബ്ദമുഖരിതമായ പട്ടണങ്ങളെ കാട്ടുകഴു 
തകള്‍ പരിഹസിക്കുന്നു. ആര്‍ക്കും അവയെ 
നിയന്ത്രിക്കാനാവില്ല. 

&കകാട്ടുകഴുതകള്‍ മലകളില്‍ വസിക്കുന്നു. അ 
താണവരുടെ മേച്ചില്‍സ്ഥലം. അവിടെയാണവ 
ആഹാരം തേടുന്നത്‌. 

9ണയ്യോബേ, കാട്ടുകാള നിന്നെ സേവിക്കാന്‍ 
വരുമോ? നിന്‍െറ തൊഴുത്തില്‍ അതു രാത്രി 
കഴിച്ചുകൂട്ടുമോ? 

10ഇയ്യോബേ, നിന്‍െറവയലുകള്‍ ഉഴുന്നതി 
ന്‌ അവനന്‍െറമേല്‍ കയറിടാന്‍ കാട്ടുകാള നിന്നെ 
അനുവദിക്കുമോ? 

വകാട്ടുകാള അതിശക്തനാണ്‌! എന്നാല്‍ 
നിന്‍െറ ജോലികള്‍ അവനെ വിശ്വസ്തമായി 
ട്ടേല്ലിക്കാമോ? 12ധാന്ൃയം കൊയ്തെടുത്ത്‌ 
നിന്‍െറ മെതിക്കളത്തില്‍ കൊണ്ടുവരാന്‍ നിന 
ക്കവനെ വിശ്വസിക്കാമോ? 

ഒട്ടകപ്പക്ഷി ആവേശംകൊണ്ട്‌ ചിറകടിക്കു 
ന്നു. എന്നാല്‍ ഒട്ടകപ്പക്ഷിക്കു പറക്കാനാവില്ല. 
അവയുടെ ചിറകുകളും തൂവലുകളും കൊക്കി 
നന്‍റേതല്ല. 

ഒട്ടകപ്പക്ഷി മണലില്‍ മുട്ടയിടുകയും മണ്ണി 
ല്‍നിന്ന്‌ അവയ്ക്കു ചുടുകിട്ടുകയും ചെയ്യുന്നു. 

1മുട്ടയ്ക്കുമേലേകൂടി ആരെങ്കിലും നടന്നേ 
ക്കാമെന്നും കാട്ടുമൃഗങ്ങള്‍ അവ പൊട്ടിച്ചേക്കാ 
മെന്നും ഒട്ടകപ്പക്ഷി ഓര്‍ക്കുന്നില്ല. 

ഒട്ടകപ്പക്ഷി തന്‍െറ കുഞ്ഞുങ്ങളെ ഉപേക്ഷി 
ക്കുന്നു. അവ തന്റേതല്ല എന്നപോലെ അവള്‍ 
അവയോടു പെരുമാറുന്നു. തന്‍െറ കുഞ്ഞുങ്ങള്‍ 
ചത്താല്‍, തന്‍െറ പ്രവൃത്തികള്‍ വെറുതെയായ 
ല്ലോ എന്നോര്‍ത്ത്‌ അവ വിഷമിക്കാറില്ല. 

17എന്തുകൊണ്ടെന്നാല്‍ ഒട്ടകപ്പക്ഷിക്ക്‌ ഞാന്‍ 
ജ്ഞാനം നല്‍കിയിട്ടില്ല. ഒട്ടകപ്പക്ഷി വിഡ്ഡി 
യാണ്‌. ഞാനവളെ അങ്ങനെയാണു സൃഷ്ടിച്ചി 
രിക്കുന്നത്‌. 

1“പക്ഷേ ഓടുമ്പോള്‍ ഒട്ടകപ്പക്ഷി കുതിരയെ 
യും കുതിരക്കാരനെയും പരിഹസിക്കുന്നു. കാര 
ണം ഏതു കുതിരയെക്കാളും വേഗത്തിലോടാ൯ 
അവള്‍ക്കു കഴിയും. 

19ഇയ്യോബേ, കുതിരയ്ക്ക്‌ അതിന്‍െറ കരുത്തു 
നല്‍കിയതു നീയാണോ? അവന്‍െറ കഴുത്തില്‍ 
കുഞ്ചിരോമം നല്‍കിയതു നീയാണോ? 

20കുതിരയെ വെട്ടുക്കിളിയെപ്പോലെ ചാടാറാ 
ക്കി യതു നീയാണോ? കൂതിര ഉച്ചത്തില്‍ മുക്രയി 
ടുകയും അത്‌ മനുഷ്യരെ ഭയപ്പെടുത്തുകയും 
ചെയ്യുന്നു. 

മികൂതിര അതിന്‍െറ കരുത്തില്‍ തൃപ്തനാണ്‌. 











ഇയ്യോബ്‌ 39:2-40:10 


അവന്‍ മണ്ണില്‍ ചുരമാന്തുകയും യുദ്ധരംഗത്തേ 
ക്കു പാഞ്ഞുപോവുകയും ചെയ്യുന്നു. 

ഭീതിയെ കുതിര പരിഹസിക്കുന്നു. അവനു 
ഭയമില്ല! യുദ്ധത്തില്‍നിന്ന്‌ അവന്‍ പിന്തിരി 
ഞ്ഞോടുകയുമില്ല! 

കുതിരയുടെ പുറത്ത്‌ പോരാളിയുടെ ആവ 
നാഴിയുടെ കിലുക്കം. അവനന്‍െറമേലിരിക്കുന്ന 
വനന്‍െറ കുന്തവും ആയുധങ്ങളും വെയിലില്‍ 
തിളങ്ങുന്നു. 

24കുതിരയ്ക്ക്‌ വലിയ ആവേശമാണ്‌! അവന്‍ 
നിലത്തുകൂടി പായുന്നു. കാഹളംവിളി കേട്ടാല്‍ 
അവന്‍ അടങ്ങി നില്‍ക്കാനാവില്ല. 

2കാഹളംവിളി കേള്‍ക്കുമ്പോള്‍ കുതിര “ഹാ, 
ഹാ” എന്ന്‌ ആക്രോശിക്കുന്നു! ദൂരെനിന്നു തന്നെ 
അവന്‍ യുദ്ധത്തിന്‍െറ മണം പിടിക്കുന്നു. സേ 
നാനായകന്മാര്‍ കല്പനകള്‍ മുഴക്കുന്നതും യുദ്ധ 
ക്കളത്തിലെ മറ്റു ശബ്ദങ്ങളും അവന്‍ കേള്‍ 
ക്കുന്നു. 

2%ഇയ്യോബേ, ചിറകുവിരിച്ചു തെക്കോട്ടു പറ 
ക്കാന്‍ പരുന്തിനെപഠിപ്പിച്ചത്‌ നീയാണോ? 

27ആകാശത്ത്‌ ഉയര്‍ന്നു പറക്കാന്‍ കഴുകനോ 
ടാവശ്യപ്പെട്ടത്‌ നീയാണോ ഇയ്യോബേ? പര്‍വ്വ 
തങ്ങള്‍ക്കുമുകളില്‍ കൂടുകൂട്ടാന്‍ അവയെ പഠി 
പ്പിച്ചത്‌ നീയാണോ? 

2&കേഴുകന്‍ പാറക്കെട്ടിന്‍െറ മുകളില്‍ വസിക്കു 
ന്നു. പാറകളാണവയുടെ കോട്ട. 

29തനന്‍െറ കോട്ടയിലിരുന്ന്‌ കഴുകന്‍ ഇരയെ 
നിരീക്ഷിക്കുന്നു. വളരെ ദൂരെനിന്നുതന്നെ കഴു 
കനു തന്‍െറ ഇരയെക്കാണാം. 

30ശവങ്ങളുള്ളിടത്ത്‌ കഴുകന്മാര്‍ ഒത്തുകൂടും. 
കഴുകന്‍െറ കുഞ്ഞുങ്ങള്‍ ചോരകുടിക്കും.” 

4 യഹോവ ഇയ്യോബിനോടു പറഞ്ഞു: 

മ്‌ഇയ്യോബേ, സര്‍വൃശക്തനായ ദൈവ 
ത്തോടു നീ തര്‍ക്കിച്ചു. നീയെന്നെ തെറ്റുകാര 
നെന്നു വിധിച്ചു. ഇനി, നീയാണു തെറ്റുകാര 
നെന്നു നിനക്കു സമ്മതിക്കാമോ? നീയെനിക്കു 
മറുപടി തരിക!” 

3അപ്പോള്‍ ഇയ്യോബ്‌ ദൈവത്തോടു മറുപടി 
പറഞ്ഞു, 

നിന്നോടു സംസാരിക്കാന്‍ ഞാന്‍ നിസ്റ്റാ 
രന്‍! ഞാന്‍ നിന്നോടെന്തു പറയാന്‍? നിനക്കു 
മറുപടി നല്‍കാന്‍ എനിക്കാവില്ല! ഞാനെന്‍െറ 
വായ്‌ പൊത്താം. 

ഒരുതവണ ഞാന്‍ സംസാരിച്ചു. പക്ഷേ ഇനി 
ഞാന്‍ സംസാരിക്കയില്ല. രണ്ടുതവണ ഞാന്‍ 
സംസാരിച്ചു. പക്ഷേ ഇനിയൊരിക്കല്‍ക്കൂടി 
ഞാന്‍ മിണ്ടുകയില്ല.” 

അപ്പോള്‍ യഹോവ കൊടുങ്കാറ്റില്‍നിന്ന്‌ 
ഇയ്യോബിനോടു വീണ്ടും സംസാരിച്ചു. 
യഹോവ പറഞ്ഞു: 

“ഇയ്യോബേ, ഇയ്യോബേ, അരമുറുക്കി 
എന്‍െറ ചോദ്യങ്ങള്‍ക്കുത്തരം തരാന്‍ തയ്യാ 
റാകൂ. 

6“ഇയ്യോബേ, ഞാന്‍ നീതിമാനല്ലെന്നു നീ 
കരുതുന്നുണ്ടോ? നിന്നെത്തന്നെ നിരപരാധി 
യായി നീതീകരിക്കുന്നതിനാല്‍ ഞാന്‍ തെറ്റു 
കാരനാണെന്നു നീ പറയുന്നു. 

9ണയ്യോബേ, നിന്‍റെ കൈകള്‍ ദൈവത്തി 
ന്‍റെ കൈകള്‍പോലെ ശക്തമാണോ? ഇടിമുഴ 
ക്കംപോലെ മുഴങ്ങുന്ന ദൈവത്തിന്‍െറശബ്ദം 
പോലെയാണോ നിന്‍െറ ശബ്ദം? 

10നീ ദൈവത്തെപ്പോലെയാണെങ്കില്‍ നിന 
ക്ക്‌ അഭിമാനിക്കുകയും സ്വയം മഹത്വപ്പെടുത്തു 

















ഇയ്യോബ്‌ 40:11-41:26 


കയുമാകാം. നീ ദൈവത്തെപ്പോലെയെങ്കില്‍ 
മഹിമയും പ്രതാപവും നിനക്കു വസ്ത്രംപോ 
ലെ ധരിക്കാം. 

11നീ ദൈവത്തെപ്പോലെയെങ്കില്‍ അഹങ്കാരി 
കള്‍ക്കുമേല്‍ കോപിക്കാനും അവരെ ശിക്ഷിക്കാ 
നും വിനയവാന്മാരാക്കാനും നിനക്കാവും. 

2അതെ, ഇയ്യോബേ! ആ അഹങ്കാരികളെ 
നോക്കി അവരെ വിനയവാന്മാരാക്കുക. ദുഷ്ട 
രെ അവര്‍ നില്‍ക്കുന്നിടത്തുതന്നെ തകര്‍ക്കുക. 

13അഹങ്കാരികളെ മുഴുവന്‍ ഒരുമിച്ചു സംസ്ക 
രിക്കുക. അവരുടെ മൃതദേഹങ്ങള്‍ പൊതിഞ്ഞ്‌ 
അവരുടെ കല്ലറകളിലടയ്ക്കുക. 

4ണയ്യോബേ, നിനക്കിങ്ങനെയൊക്കെ ചെയ്യാ 
ന്‍കഴിഞ്ഞാല്‍ ഞാന്‍പോലും നിന്നെ വാഴ്ത്തും. 
നിനക്കു നിന്‍െറ സ്വന്തം ശക്തികൊണ്ട്‌ സ്വയം 
രക്ഷിക്കാന്‍ പോന്നവനാണെന്നു ഞാന്‍ സമ്മ 
തിക്കുകയും ചെയ്യും. 

15ഇയ്യോബേ, ബെഹമോത്തിനെ നോക്കുക. 
ബെഹമോത്തിനെയും നിന്നെയും സൃഷ്ടിച്ചതു 
ഞാനാണ്‌. ബെഹമോത്ത്‌ പശുവിനെപ്പോലെ 
പുല്ലു തിന്നുന്നു. 

1ബെഹമോത്തിന്‌ കരുത്തുറ്റൊരു ശരീരമാ 
ണുള്ളത്‌. അവന്‍െറ വയറ്റിലെ പേശികള്‍ 
പ്രബലങ്ങളാണ്‌. 

17ബെഹമോത്തിന്‍െറെ വാല്‍ ദേവദാരുമരം 
പോലെ ബലമുള്ളതായിരിക്കുന്നു. അവന്‍െറ 
കാലുകളിലെ പേശികളും ശക്തമാണ്‌. 

18ബെഹമോത്തിന്‍െറെ അസ്ഥികള്‍ ഓടുപോ 
ലെ ബലമുള്ളത്‌. അവന്‍െറ കാലുകള്‍ ഇരുമ്പു 
കമ്പികള്‍ പോലെ. 

ഞാന്‍ സൃഷ്ടിച്ച ഏറ്റവും അത്ഭുതകരമായ 
മൃഗമാണു ബെഹമോത്ത്‌. എന്നാല്‍ എനിക്ക 
വനെ തോല്ലിക്കാം. 
20കാട്ടുമുഗങ്ങള്‍ കളിയ്ക്കുന്ന കുന്നുകളില്‍ 
വളരുന്ന പുല്ലുകളാണ്‌ ബെഹമോത്ത്‌ തിന്നു 
ന്നത്‌. 

മ്താമരച്ചെടിയുടെ കീഴെയാണു ബെഹമോ 
ത്ത്‌ കിടക്കുന്നത്‌. ചതുപ്പിലെ ഞാങ്ങണച്ചെടി 
കള്‍ക്കിടയില്‍ അവന്‍ ഒളിക്കുന്നു. 

മതാമരചെടികള്‍ അവനെ തങ്ങളുടെ തണ 
ലില്‍ ഒളിപ്പിക്കുന്നു. നദീതീരത്തു വളരുന്ന നീര്‍ 
മരുതിനന്‍െറെ തണലില്‍ അവന്‍ വസിക്കുന്നു. 

2നദി കരകവിഞ്ഞൊഴുകിവന്നാലും അവന്‍ 
ഓടിപ്പോകയില്ല. യോര്‍ദ്ദാ൯നദ്‌ തന്‍െറ മുഖ 
ത്തേക്ക്‌ ആഞ്ഞുപതിച്ചാലും അവന്‍ ഭയക്കയി 

1 

24അവനന്‍െറ കണ്ണുവെട്ടിച്ച്‌ ആര്‍ക്കും അവനെ 
കെണിവച്ചു പിടിക്കാനാവില്ല. 
41 “ണയ്യോബേ, നിനക്ക്‌ ലിവ്യാഥാനെ മീന്‍ 

ചൂണ്ട കൊണ്ടു പിടിക്കാമോ? അവന്‍െറ 

നാവ്‌ കയറുകൊണ്ടു കെട്ടാന്‍ നിനക്കാകുമോ? 

ഇയ്യോബേ, ലിവ്യാഥാന്‍െറ മൂക്കിലൂടെ ഒരു 
കയറിടാന്‍ നിനക്കാകുമോ? അല്ലെങ്കില്‍ അവ 
ന്‍െറ താടിയെല്ലിലൂടെ ഒരു ചൂണ്ട കടത്താമോ? 

ണയ്യോബേ, ലിവ്യാഥാ൯ തന്നെ സ്വതന്ത്ര 
നാക്കാന്‍ നിന്നോടു യാചിക്കുമോ? അവന്‍ നി 
ന്നോടു മൃദുവാക്കുകള്‍ കൊണ്ടു സംസാരിക്കു 
മോ? 

ണയ്യോബേ, അവന്‍ എന്നെന്നേക്കും നിന്‍െറ 
സേവകനായിക്കൊള്ളാമെന്ന്‌ വാഗ്ദാനം ചെ 
യുകയും നിന്നോടൊരു കരാറുണ്ടാക്കുകയും 
ചെയ്യുമോ? 

ട്ഒരു പക്ഷിയുമായെന്നപോലെ ലിവ്യാഥാ 
നോടു കളിക്കാമോ നിനക്ക്‌? നിന്‍െറ ദാസിപ്പെ 




















544 


ണ്‍കുട്ടികള്‍ക്കു കളിക്കത്തക്കവിധത്തില്‍ അവ 
നന്‍െറമേല്‍ കയറിടാന്‍ നിനക്കു കഴിയുമോ? 
ഇയ്യോബേ, മുക്കുവന്മാര്‍ ലിവ്യാഥാനെ നി 
ന്നില്‍നിന്നും വാങ്ങുമോ? അവരവനെ തുണ്ടം 
തുണ്ടമാക്കി കച്ചവടക്കാര്‍ക്കു വില്‍ക്കുമോ? 
ഇയ്യോബേ, ലിവ്യാഥാന്‍െറ തലയ്ക്കുള്ളി 
ലേക്കോ തൊലിയിലോ കുന്തങ്ങളെറിയുവാ൯ 
നിനക്കു കഴിയുമോ? 
ഇയ്യോബേ, നീ എന്നെങ്കിലും ലിവ്യാഥാ 
ന്‍െറമേല്‍ കൈവെച്ചിട്ടുണ്ടെങ്കില്‍ ഇനിയൊരി 
ക്കലും നീ വീണ്ടും അതുചെയ്യില്ല! അതെന്തൊരു 
യുദ്ധമായിരിക്കുമെന്നാലോചിക്കു! 
നിനക്കു ലിവ്യാഥാനെ തോല്ലിക്കാനാകുമെ 
ന്നാണു നീ കരുതുന്നതെങ്കില്‍ നിനക്കുതെറ്റി! 
അതില്‍ ഒരു പ്രതീക്ഷയും വേണ്ട! അവനെ 
ഒന്നു നോക്കുന്നതുപോലും നിന്നെ ഭയപ്പെ 
ടുത്തും! 
10അവനെ ഉണര്‍ത്താനോ ദേഷ്യപ്പെടുത്താ 
നോ ആര്‍ക്കും ധൈര്യമുണ്ടാകില്ല. എനിക്കുനേ 
രെ നില്‍ക്കാനും ഒരുത്തനും കഴിയില്ല! 
1എനിക്ക്‌ ആരോടും ഒരു കടപ്പാടുമില്ല. സ്വര്‍ 
ഗൃത്തിനു കീഴിലുള്ളതെല്പാം എന്‍റതാകുന്നു. 
12ഇയ്യോബേ, ലിവ്യാഥാന്‍െറ കാലുകള്‍, അ 
വന്‍െറകരുത്ത്‌, സുന്ദരരൂപം എന്നിവയെല്പറ്റി 
യൊക്കെ ഞാന്‍ നിന്നോടു പറയാം. 
13അവനന്‍െറ തൊലിതുളയ്ക്കാ൯ ആര്‍ക്കുമാ 
വില്ല. അവന്‍െറ തൊലി പരിചപോലെയാണ്‌. 
14ആര്‍ക്കും ലിവ്യാഥാന്‍െറ വായ ബലമുപ 
യോഗിച്ചു തുറക്കാനാവില്ല. അവന്‍െറ വായി 
ലെ പല്ലുകള്‍ മനുഷ്യരെ ഭയപ്പെടുത്തും. 
15അവന്‍െറ പുറത്ത്‌ ബാഹ്യാവരണങ്ങളുടെ 
ഒരുനിര ഒന്നിച്ചുചേര്‍ത്ത്‌ മൂദ്രവച്ചിരിക്കുന്നു. 
1വായു കടക്കാത്തവിധം പരസ്പരം ചേര്‍ക്ക 
പ്പെട്ടവയാണ്‌ ബാഹ്യാവരണങ്ങള്‍. 


























17ബാഹ്യാവരണങ്ങള്‍ പറിച്ചു മാറ്റാന്‍ കഴി 
യാത്തതുപോലെ പരസ്പരം ചേര്‍ത്തവയാണ്‌. 

18ഇടിമിന്നലുപോലെയാണ്‌ ലിവ്യാഥാന്‍ തു 
മ്മുന്നത്‌. അവന്‍െറ കണ്ണുകള്‍ ഉദയപ്രകാശം 
പോലെ തിളങ്ങുന്നു. 

19അവനന്‍െറ വായില്‍നിന്നും കത്തുന്ന പന്ത 
ങ്ങള്‍വരുന്നു. തീപ്പൊരികള്‍ ചിതറുന്നു. 

2തിളയ്ക്കുന്ന കലത്തിനടിയില്‍ എരിയുന്ന 
ഈറയില്‍ നിന്നെന്നപോലെ ലിവ്യാഥാനന്‍െറെ 
മൂക്കില്‍നിന്നും പുക വമിക്കുന്നു. 

2ലിവ്യാഥാന്‍െറ നിശ്വാസം കല്‍ക്കരിയെ ക 
ത്തിക്കുകയും അവന്‍െറ വായില്‍നിന്നും 
തീപ്പൊരി ചിതറിക്കുകയും ചെയ്യുന്നു. 

22“ല്രിവ്യാ.ഥാനന്‍െറ കഴുത്ത്‌ വളരെ കരുത്തുള്ള 
താകുന്നു. ആളുകള്‍ അവനെപ്പേടിച്ച്‌ ഓടിക്ക 
യുന്നു. 

2മ3അവന്‍ററ തൊലിയില്‍ മൃദുവായൊരു പു 
ള്ളിപോലുമില്ല. ഇരുമ്പൂപോലെ കടുത്തതാ 
ണത്‌ 

24പാറപോലെയുള്ള ഹൃദയമാണ്‌ ലിവ്യാഥാ 
ന്റേത്‌. അവനു പേടിയില്ല. തിരികല്ലിന്‍െറ 
താഴത്തെ കല്ലുപോലെ കടുപ്പമുള്ളതാണത്‌. 

2അവന്‍ എണീക്കുമ്പോള്‍ കരുത്തന്മാര്‍ ഭയ 
ക്കുന്നു. ലിവ്യാഥാ൯ന്‍ തന്‍െറ വാലിളക്കുമ്പോള്‍ 
അവര്‍ ഓടിക്കളയുന്നു. 

26വാളും കുന്തവും ശൂലവുമൊക്കെ അവന്‍െറ 
ദേഹത്തു തട്ടിയാല്‍ അതു തെറിച്ചുപോരുകയേ 
യുള്ളൂ. ആ ആയുധങ്ങള്‍ക്ക്‌ അവനെ മുറിവേ 
ല്രിക്കാനേ കഴിയില്ല! 














545 


27ഇരുമ്പിനെ അവന്‍ കച്ചിത്തുരുമ്പുപോലെ 
തകര്‍ക്കുന്നു. ഓട്‌ അവന്‍ ദ്രവിച്ച തടിയെന്ന 
പോലെയും തകര്‍ക്കുന്നു. 

28അന്പുകള്‍ ലിവ്യാഥാനെ ഓടിയ്ക്കുന്നില്ല. 
കല്പുകളാകട്ടെ ഉണങ്ങിയ കച്ചിപോലെ അവ 
ന്‍െറ ദേഹത്തു തട്ടി തിരിയ്ക്കുന്നു. 

29ഒരു തടിഗദ ദേഹത്തു കൊള്ളുന്നത്‌ അവനു 
പുല്ല്‌ ദേഹത്തു കൊള്ളുമ്പോലെയാണ്‌. മനു 
ഷയര്‍ അവന്‍െറ നേര്‍ക്കു കുന്തമെറിയുമ്പോള്‍ 
അവന്‍ പരിഹസിക്കുന്നു. 

39അവനന്‍െറ ശരീരത്തിന്‍െറ അടിയിലെ 
തൊലി മൂര്‍ച്ചയുള്ള ഓടുകഷണം പോലെയാ 
ണ്‌. മെതിപ്പലകപോലെ അവന്‍ ചെളിയിലെ 
മ്പാടും ചാലുകള്‍ ഉണ്ടാക്കുന്നു. 

31കടല്‍വെള്ളത്തെ ലിവ്യഠഥാന്‍ തിള യ്ക്കുന്ന 
കലത്തിലെ വെള്ളംപോലെ ഇളക്കുന്നു. അവന്‍ 
അതിനെ തിളയ്ക്കുന്ന എണ്ണക്കലംപോലെ കുമി 
ഉകളാക്കുന്നു. 

കടലില്‍ ലിവ്യാഥാ൯ നീന്തുമ്പോള്‍ അവ 
ന്‍െറ പിന്നില്‍ ഒരു പാത രൂപപ്പെടും അവന്‍െറ 
പിന്നില്‍ വെളുത്ത നുര പൊന്തും. 

ദലിവ്യാഥാനെപ്പോലെ ഭൂമിയില്‍ മറ്റൊരു 
മൃഗമില്പ. അവന്‍ ഭയമില്ലാതെ സൃഷ്ടിക്കപ്പെട്ട 
ഒരു മൃഗമാണ്‌. 

34അഹങ്കാരികളായ മൃഗങ്ങളെ ലിവ്യാഥാ൯ 
നോക്കുന്നു. എല്ലാ കാട്ടുജന്തുക്കള്‍ക്കും രാജാവാ 
ണവന്‍. യഹോവയായ ഞാനാണു ലിവ്യാഥാ 
നെ സൃഷ്ടിച്ചത്‌.” 














ഇയ്യോബ്‌ യഹോവയ്ക്കു മറുപടി നല്‍കുന്നു 
അനന്തരം ഇയ്യോബ്‌ യഹോവയ്ക്കു മറു 

4 പടിനല്‍കി. ഇയ്യോബു പറഞ്ഞു, 

2*യഹോവേ, നിനക്കെല്ലാം ചെയ്യാനാകുമെ 
ന്ന്‌ എനിക്കറിയാം. നീയുണ്ടാക്കുന്ന പദ്ധതി 
കളെ മാറ്റിമറിക്കാനോ തടയാനോ ആര്‍ക്കു 
മാവില്ല. 

യഹോവേ, നീ ഇങ്ങനെ ചോദിച്ചു: “ഈ 
വിഡ്ഡ്ഥിത്തങ്ങള്‍ പറയുന്ന മൂഡനാര്‌?” 
യഹോവേ, എനിക്കു മനസ്സിലാകാത്ത കാര്യങ്ങ 
ളെപ്പറ്റിയാണ്‌ ഞാന്‍ പറഞ്ഞത്‌. എനിക്കു 
മനസ്സിലാക്കാന്‍ വയ്യാത്തവിധം അത്ഭുതകര 
മായ കാര്യങ്ങളെപ്പറ്റിയാണ്‌ ഞാന്‍ സംസാരി 
ച്ചത്‌. 

യഹോവേ, നീ എന്നോടു പറഞ്ഞു, “ഇയ്യോ 
ബേ, ശ്രദ്ധിക്കൂ, ഞാന്‍ പറയട്ടെ. ഞാന്‍ നിന്നോ 
ടുചോദ്യങ്ങള്‍ ചോദിക്കും നീ ഉത്തരം പറയുക.” 

യഹോവേ, മുമ്പു ഞാന്‍ നിന്നെപ്പറ്റി കേട്ടി 
ട്ടേയുള്ളൂ. എന്നാലിപ്പോള്‍ ഞാന്‍ നിന്നെ 
എന്റെറ സ്വന്തം കണ്ണുകള്‍കൊണ്ടു കണ്ടു. 

യഹോവേ, ഞാന്‍ എന്നെപ്പറ്റി ലജ്ജിക്കുന്നു. 
യഹോവേ, ഞാന്‍ വളരെ വേദനിക്കുന്നു. പൊ 
ടിയിലും ചാരത്തിലുമിരുന്ന്‌ ഞാന്‍ വളരെ ഖേ 
ദിക്കുന്നു. എന്‍െറ ഹൃദയത്തിലും ജീവിതത്തി 
ലൂം മാറ്റംവരുത്താമെന്നു ഞാന്‍ വാഗ്ദാനം 
ചെയ്യുന്നു.” 





യഹോവ ഇയ്യോബിന്‍െറ ധനം 
തിരിച്ചു നല്‍കുന്നു 
"ഇയ്യോബിനോടു സംസാരിച്ചതിനുശേഷം 


ഇയ്യോബ്‌ 41:27-42:17 


യഹോവ തേമാന്യനായ എലീഫസിനോടു 
സംസാരിച്ചു. യഹോവ എലീഫസിനോടു പറ 
ഞ്ഞു, “നിന്നോടും നിന്‍െറ രണ്ടു കൂട്ടുകാരോടും 
ഞാന്‍ കോപിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെ 
ന്നാല്‍ എന്നെപ്പറ്റി നീ പറഞ്ഞതൊന്നും ശരി 
യായകാര്യങ്ങളല്പ. പക്ഷേ ഇയ്യോബ്‌ എന്‍െറ 
ദാസനാണ്‌. ഇയ്യോബ്‌ എന്നെപ്പറ്റി ശരിയാണു 
പറഞ്ഞത്‌. 8അതിനാല്‍ എലീഫസേ ഇനി, ഏഴു 
കാളകളെയും ഏഴ്‌ ആണാടിനെയും സംഘടി 
പ്പിക്കുക. അവയെ എന്‍െറ ദാസനായ ഇയ്യോ 
ബിനന്‍െറയടുത്തേക്കു കൊണ്ടുപോവുക. അവ 
യെക്കൊന്ന്‌ ഹോമയാഗമര്‍പ്പിക്കുക. എന്‍െറ 
ദാസനായ ഇയ്യോബ്‌ നിനക്കുവേണ്ടി പ്രാര്‍ത്ഥി 
ക്കുകയും ഞാന്‍ അതിനു ചെവികൊടുക്കുകയും 
ചെയ്യും. അപ്പോള്‍, നീ അര്‍ഹിക്കുന്ന ശിക്ഷ 
ഞാന്‍ നിനക്കു നല്‍കിയെന്നുവരില്ല. നീ വെറു 
മൊരു വിഡ്ഡ്ഡിയായിപ്പോയതുകൊണ്ടാണ്‌ നീ 
ശിക്ഷിക്കപ്പെടുമായിരുന്നത്‌. എന്നെ്ലറ്റിയുള്ള 
ശരിയായ കാര്യങ്ങളല്ല നീ പറഞ്ഞത്‌. പക്ഷേ 
എന്‍െറ ദാസനായ ഇയ്യോബ്‌ എന്നെപ്പറ്റി ശരി 
യായതു പറഞ്ഞു.” 

അതിനാല്‍ തേമാന്യനായ എലീഫസും ശൂ 
ഹൃനായ ബില്‍ദാദും നയമാത്ൃയനായ സോഫ 
രും യഹോവയെ അനുസരിച്ചു. അപ്പോള്‍ 
യഹോവ ഇയ്യോബിന്‍െറ പ്രാര്‍ത്ഥനയ്ക്കു മറു 
പടി നല്‍കി. 

10ഇയ്യോബ്‌ തന്‍െറ സുൂഹൃത്തുക്കള്‍ക്കായി 
പ്രാര്‍ത്ഥിച്ചു. ദൈവം ഇയ്യോബിനെ വീണ്ടും 
വിജയിയാക്കി. ദൈവം ഇയ്യോബിന്‌ മുമ്പുണ്ടാ 
യിരുന്നതിന്‍െറ ഇരട്ടിനല്‍കി. 1ഇയ്യോബിനന്‍െറ 
സഹോദരീ സഹോദരന്മാരും സകല സുഹൃത്തു 
ക്കളും അയാളുടെ വീട്ടിലെത്തി. അവരെല്ലാം 
ഇയ്യോബിനോടൊപ്പം സദ്യഉണ്ടു. അവര്‍ 
ഇയ്യോബിനെ ആശ്വസിപ്പിച്ചു. ഇയ്യോബിന്‌ 
യഹോവ അത്രമാത്രം ദുരിതങ്ങള്‍ നല്‍കിയതി 
ലവര്‍ വ്യസനം പ്രകടിപ്പിച്ചു. ഓരോരുത്തരും 
ഓരോ വെള്ളിക്കഷണവും സ്വര്‍ണ്ണമോതിരവും 
ഇയ്യോബിനു നല്‍കി. 

2ഇയ്യോബിനന്‍െറ പിന്നീടുള്ള ജീവിതത്തെ 
മുമ്പത്തെക്കാള്‍ യഹോവ അനുഗ്രഹിച്ചു. 
14000 കുഞ്ഞാടുകള്‍, 6000 ഒട്ടകങ്ങള്‍, 2000 
പശുക്കള്‍, 1000 പെണ്‍കഴുതകള്‍ എന്നിവ 
അയാള്‍ക്ക്‌ ലഭിച്ചു. 13ഏഴു പുത്രന്മാരും മൂന്നുപു 
ത്രിമാരും കൂടി അയാള്‍ക്ക്‌ ലഭിച്ചു. മൂത്ത 
പുത്രിക്ക്‌ യെമീമയെന്നും രണ്ടാമത്തെ പുത്രിക്ക്‌ 
Se എന്നും മൂന്നാമത്തെപുത്രിക്ക്‌ കേരെ 

മൂക്‌ എന്നും പേരിട്ടു. 1ണഇയ്യോബിനന്‍െറ 

മാരായിരുന്നു ആ രാജ്യത്തെ ഏറ്റവും 
സുന്ദരിമാര്‍. ഇയ്യോബ്‌ തന്‍െറ പെണ്‍മക്കള്‍ക്കും 
സ്വത്തിന്‍റെ വീതം നല്‍കി. അവരുടെ സഹോ 
ദരന്മാര്‍ക്കും ഇയ്യോബിന്‍െറ സ്വത്തിന്‍െറ വീതം 
കിട്ടി. 

16അങ്ങനെ ഇയ്യോബ്‌ നൂറ്റിനാല്ലതു വര്‍ഷങ്ങ 
ള്‍കൂടി ജീവിച്ചു. പുത്രന്മാരും അവരുടെ പുത്ര 
ന്മാരും അവരുടെ പുത്രന്മാരും അവരുടെ പുത്ര 
ന്മാരുമൊക്കെയൊത്ത്‌ അയാള്‍ ജീവിച്ചു. 17അന 
ന്തരം ഇയ്യോബ്‌ മരിച്ചു. ഇയ്യോബ്‌ ഒരു നല്ല 
ജീവിതം നയിച്ചു. വയോവൃദ്ധനാകുംവരെ 
അയാള്‍ ജീവിച്ചു. 



































546 


സങ്കീര്‍ത്തനങ്ങള്‍ 


പുസ്തകം 1 


സങ്കീര്‍ത്തനം 1 

ദ്രുഷ്ടന്മാരുടെ ഉപദേശം അനുസരിക്കാതിരി 
ക്കുകയും പാപികളെപ്പോലെ ജീവിക്കാതിരിക്കു 
കയും ദൈവത്തോട്‌ അനാദരവു കാട്ടുന്നവരോ 
ടൊത്തിരിക്കാതിരിക്കുകയും ചെയ്യുന്നവന്‍ ഭാ 
ഗ്ൃവാന്‍. 

മനീതിമാനായവന്‍ യഹോവയുടെ നിയമങ്ങ 
ളെ സ്നേഹിക്കുന്നു. രാത്രിയും പകലും അവന്‍ 
അതെപ്പറ്റി ധ്യാനിക്കുന്നു. 

3അതിനാലവന്‍ അരുവിയുടെ തീരത്തുനട്ട 
മരംപോലെ കരുത്തനാകുന്നു. യഥാകാലം ഫ 
ലം തരുന്നതും കൊഴിയാത്ത ഇലകളുമുള്ള ഒരു 
മരംപോലെയാണവന്‍. അവന്‍െറ പ്രവൃത്തിക 
ളെല്ലാം വിജയകരമാകുന്നു. 

4എന്നാല്‍ ദുഷ്ടന്മാര്‍ അങ്ങനെയല്ല. കാറ്റു 
പറത്തിക്കൊണ്ടുപോകുന്ന പതിരുപോലെയാ 
ണവര്‍. 

ന്യായവിധി നടത്താന്‍ ശിഷ്ടന്മാര്‍ ഒരുമി 
ചുകൂടുമ്പോള്‍ ദുഷ്ടന്മാര്‍ തെറ്റുകാരെന്നു തെ 
ളിയിക്കപ്പെടും. നിഷ്കളങ്കരെന്ന്‌ ആ പാപി 
കള്‍ ഒരിക്കലും വിധിക്കപ്പെടില്ല. 

എന്തുകൊണ്ടെന്നാല്‍, നീതിമാന്മാരെ യ 
ഹോവ സംരക്ഷിക്കുന്നു. ദുഷ്ടരെ അവന്‍ നശി 
പ്പിക്കുന്നു. 








സങ്കീര്‍ത്തനം 2 

1അന്പൃരാജ്യക്കാര്‍ ഇത്ര കോപിക്കുന്നതെന്തി 
ന്‌? അവരെന്തിനാണു ബുദ്ധിശൂന്യമായ പദ്ധ 
തികളാലോചിക്കുന്നത്‌? 

2അവരുടെ രാജാക്കന്മാരും നേതാക്കന്മാരും, യ 
ഹോവയ്ക്കും അവന്‍െറ അഭിഷിക്തനുമെതി 
രെ യുദ്ധത്തിനൊരുങ്ങുന്നു. 

3ആ നേതാക്കള്‍ പറഞ്ഞു, “ദൈവത്തിനും 
അവന്‍ തെരഞ്ഞെടുക്കുന്ന രാജാവിനുമെതിരെ 
നമുക്കു കലാപം കൂട്ടാം. നമൂക്കവരില്‍നിന്നും 
സ്വാതന്ത്രം നേടാം!” 

എന്നാല്‍ സ്വര്‍ഗ്ഗത്തിലെ രാജാവായ എന്‍െറ 
യജമാനന്‍ അവരെ പരിഹസിക്കുന്നു. 

“ദൈവം കോപത്തോടെ അവരോടു പറയു 
ന്നു, “ഇവനെ ഞാന്‍ രാജാവായി തെരഞ്ഞെടു 
ക്കുന്നു! അവന്‍ സീയോന്‍പര്‍വ്ൃവതത്തില്‍ ഭരണം 
നടത്തും. സീയോന്‍ എന്‍െറ വിശുദ്ധപര്‍വ്വതമാ 
കുന്നു.” അത്‌ ആ നേതാക്കളെ ഭയപ്പെടുത്തുക 
യും ചെയ്യുന്നു. 

ഇനി ഞാന്‍ യഹോവയുടെ കരാറിനെപ്പറ്റി 
നിങ്ങളോടു പറയാം. യഹോവ എന്നോടു പറ 
ഞ്ഞു, “ഇന്നു ഞാന്‍ നിന്‍െറ പിതാവായിരിക്കു 
ന്നു! നീ എന്‍െറ പുത്രനുമാകുന്നു. 

8നീ എന്നോടാവശ്യപ്പെട്ടാല്‍ രാഷ്ട്രങ്ങളെ 














10അതിനാല്‍ രാജാക്കന്മാരേ, വിവേകികളാകൂ. 
ഭരണാധിപന്മാരേ, ഈ പാഠം പഠിക്കൂ. 

11വളരെ ഭയത്തോടെ യഹോവയെ അനുസ 
രിക്കുക. 

2ദൈവപുത്രനോടു കൂറുള്ളവരാണു നിങ്ങ 
ളെന്നു തെളിയിക്കുക. അങ്ങനെ ചെയ്തില്ലെ 
ങ്കില്‍ അവന്‍ നിങ്ങളോടു കോപിക്കുകയും നി 
ങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. യഹോവ 
യില്‍ ആശ്രയിക്കുന്നവര്‍ ഭാഗ്യവാന്മാര്‍. പക്ഷേ, 
മറ്റുള്ളവര്‍ കരുതലോടെയിരിക്കുക. യഹോവ 
തന്‍െറ കോപം പ്രകടിപ്പിക്കാറായി. 





സങ്കീര്‍ത്തനം 3 
ദാവീദ്‌ തന്റ്റെ പുത്രനായ അബ്ശാലോ 
മില്‍നിന്നും ഓടിച്ചോയപ്പോഴുള്ള 
ദാവീദിന്റെ ഒരു സങ്കീര്‍ത്തനം. 
1“യഹോവേ, എനിക്കനേകമനേകം ശത്രുക്ക 
ളുണ്ട്‌. അനവധിപേര്‍ എനിക്കെതിരായിരിക്കു 
ന്നു.” 
അനേകര്‍ എന്നെപ്പറ്റി സംസാരിക്കുന്നു. അ 
വര്‍ പറയുന്നു,“ദൈവം അവനെ രക്ഷിക്കുകയി 
ലല.” 
എന്നാല്‍, യഹോവേ, നീ എന്‍െറ പരിചയും 
എന്‍െറ മഹത്വവുമാകുന്നു. യഹോവേ, നീയാ 
ണെന്നെ പ്രമാണിയാക്കുന്നത്‌! 





ഞാന്‍ യഹോവയോടു പ്രാര്‍ത്ഥിക്കും. അവ 
ന്‍തനന്‍െറ വിശുദ്ധപര്‍വ്വതത്തിലിരുന്ന്‌ എനിക്കു 
മറുപടി നല്‍കുകയും ചെയ്യും. 

5എനിക്ക്‌ നിലത്തു കിടന്നുവിശ്രമിക്കാം. ഞാ 
നുണര്‍ന്നെണീക്കുമെന്നും എനിക്കറിയാം. എന്തു 
കൊണ്ടെന്നാല്‍, യഹോവയെന്നെ പൊതിഞ്ഞു 
സംരക്ഷിക്കുന്നു! 

ആയിരക്കണക്കിനു ഭടന്മാരെന്നെ വളഞ്ഞേ 
ക്കാം. പക്ഷേ ആ ശത്രുക്കളെ ഞാന്‍ ഭയക്കേണ്ട 
തില്ല! 

"യഹോവേ, എഴുന്നേല്‍ക്കേണമേ/* എന്‍െറ 
ദൈവമേ, വന്ന്‌ എന്നെ രക്ഷിക്കേണമേ! അങ്ങ്‌ 
അതിശക്തനാണ്‌! എന്റെറ ദുഷ്ടശത്രുക്കളുടെ 
കവിളില്‍ നീയടിച്ചാല്‍ അവരുടെ പല്ലു മുഴു 
വന്‍ തകരും. 

യഹോവേ വിജയം നിന്‍േറതാകുന്നു 
നിന്‍െറ ജനത്തോടു നന്മ കാട്ടേണമേ. 





സങ്കീര്‍ത്തനം 4 
സംവിധായകന്‍. തന്ത്രിവാദ്യങ്ങളോടെ 
പാടേണ്ടത്‌. ദാവിദിന്റെ ഒരു ഗാനം. 

1എനന്‍െറ നല്ലദൈവമേ, ഞാ൯ന്‍നിന്നോടു പ്രാ 
ര്‍ത്ഥിക്കുമ്പോള്‍ എനിക്കു മറുപടി നല്‍കേ 
ണമേ! എന്‍െറ പ്രാര്‍ത്ഥന കേള്‍ക്കുകയും 





ഞാന്‍ നിനക്ക്‌ അവകാശമായി തരും. ഭൂമിയുടെ 
അറ്റങ്ങളെ കൈവശമായും ഞാന്‍ നിനക്കു തരും! 

ഇരുമ്പുദണ്ഡ്‌ മണ്‍കുടത്തെ തകര്‍ക്കുമ്പോ 
ലെ നീ അവരെ തകര്‍ക്കും.” 


യഹോവേ, എഴുന്നേല്‍ക്കേണമേ ജനങ്ങള്‍ സാക്ഷ്യ 
പെട്ടകം എടുത്തുയര്‍ത്തി തങ്ങളോടൊപ്പം യുദ്ധരംഗ 
ത്തേക്കു കൊണ്ടുപോയപ്പോഴാണിതു പറഞ്ഞത്‌. 
ദൈവം അവരോടൊപ്പമുണ്ടായിരുന്നുവെന്ന്‌ ഇതു 
കാണിക്കുന്നു. സംഖ്യ 10:35-36 കാണുക. 











547 സങ്കീര്‍ത്തനങ്ങള്‍ 4:2-7:1 
എന്നോടു ദയ കാട്ടുകയും ചെയ്യേണമേ! ള്ളവരോട അവര്‍ നല്ലകാര്യങ്ങള്‍ സംസാരിക്കു 
എന്‍െറ എല്ലാ പ്രശ്‌നങ്ങളില്‍നിന്നും ന്നു. പക്ഷേ അവര്‍ അവരെ കുടുക്കാന്‍ ശ്രമിക്കു 
എനിക്കല്പം ആശ്വാസം തരേണമേ! കമാത്രമാണു ചെയ്യുന്നത്‌. 


ജനമേ, എത്രനാള്‍ നിങ്ങള്‍ എന്നെ ദുഷിച്ചു 
പറയും? എന്നെ പഴിക്കാന്‍ നിങ്ങള്‍പുതിയ 
നുണകള്‍ തെരഞ്ഞു കൊണ്ടേയിരിക്കുകയും 
ആ നുണകള്‍ പറയാന്‍ നിങ്ങള്‍ ഇഷ്ടപ്പെടു 
കയും ചെയ്യുന്നു. 

യഹോവ തന്‍െറ നല്ല ജനങ്ങളെ ശ്രവിക്കു 
ന്നുവെന്നു നിങ്ങള്‍ക്കറിയാം. അതിനാല്‍ ഞാന്‍ 
പ്രാര്‍ത്ഥിക്കുമ്പോള്‍ യഹോവ എന്നെ ശ്രവിക്കു 
ന്നു. 
നിങ്ങളെ എന്തെങ്കിലും അലട്ടുന്നുണ്ടെങ്കില്‍ 
നിങ്ങള്‍ക്കു കോപിക്കാം, പക്ഷേ പാപം ചെയ്യ 
രുത്‌. കിടക്കാന്‍ പോകുമ്പോള്‍ അക്കാര്യങ്ങളെ 
പ്പറ്റി ചിന്തിക്കൂ, പിന്നെ വിശ്രമിക്കൂ. 

ദൈവത്തിനു നല്ല ബലികളര്‍പ്പിക്കുകയും 
അവനില്‍ ആശ്രയിക്കുകയും ചെയ്യുക. 

പേലരും പറയുന്നു, “ആരാണു ഞങ്ങള്‍ക്കു 
ദൈവത്തിന്‍െറ നന്മ കാട്ടിത്തരിക? യഹോവേ, 
നിന്‍െറ മുഖത്തിന്‍െറ പ്രകാശം ഞങ്ങളെ 
കാണിക്കേണമേ!” 

യഹോവേ, നീ എന്നെ അതീവസന്തുഷ്ടനാ 
ക്കി! ധാരാളം ധാന്യവും വീഞ്ഞും ലഭിച്ചതി 
നാല്‍ വിളവെടുപ്പുകാലത്തു ഞങ്ങള്‍ ആഘോ 
ഷിക്കുമ്പോഴുള്ളതിനെക്കാളും സന്തുഷ്ടനാണു 
ഞാനിപ്പോള്‍. 

ഭഞാ൯ സമാധാനത്തോടെ കിടന്നുറങ്ങും. എ 
ന്തുകൊണ്ടെന്നാല്‍, യഹോവേ, നീയെന്നെ സു 
രക്ഷിതനായി കിടത്തിയുറക്കുന്നു. 








സങ്കീര്‍ത്തനം 5 
സംവിധായകന്‍. രാഗം: പുല്ലാങ്കുഴല്‍. 
ദാവീദ്‌!ന്റെ ഒരു ഗാനം. 

1യഹോവേ, എന്‍െറ വാക്കുകള്‍ കേട്ടാലും. 
ഞാന്‍ പറയാന്‍ ശ്രമിക്കുന്നതു മനസ്സിലാക്കേ 
ണമേ. 

2എന്‍െറ ദൈവവും രാജാവുമായവനേ, എ 
ന്‍െറ പ്രാര്‍ത്ഥന ശ്രദ്ധിച്ചാലും. 

യഹോവേ, എല്ലാപ്രഭാതത്തിലും ഞാന്‍ നി 
നക്കുമുമ്പില്‍ വഴിപാടുകളുമായി സഹായ 
ത്തിനായി നിന്നെ കാത്തിരിക്കുന്നു. എല്ലാ പ്ര 
ഭാതത്തിലും നീയെനന്‍െറ പ്രാര്‍ത്ഥന കേള്‍ക്കുക 
യും ചെയ്യുന്നു. 

4ദെവമേ, നിന്‍െറ സമീപം ദുഷ്ടന്മാര്‍ വരു 
ന്നത്‌ നീ ഇഷ്ടപ്പെടുന്നില്ല. ദുഷ്ടര്‍ക്കു നിന്നെ 
ആരാധിക്കാന്‍ ee 

ടവിഡ്ഡികള്‍ക്ക്‌ നിന്‍െറയടുത്തു വരാനാ 
കില്ല. തിന്മ ചെയ്യുന്നവരെ നീ വെറുക്കുന്നു. 

നുണയന്മാരെ നീ നശിപ്പിക്കുന്നു. മറ്റുള്ളവര്‍ 
ക്കുദോഷം നിരൂപിക്കുന്നവരെ നീ വെറുക്കുന്നു. 

പക്ഷേ, യഹോവേ, നിന്‍െറ മഹാകാരുണ്യം 
കൊണ്ട ഞാന്‍ നിന്‍െറ ആലയത്തിലേക്കു വരും. 
യഹോവേ, നിന്നോടുള്ള ഭയത്തോടും ആദര 
വോടും ഞാന്‍ നിന്‍െറ വിശുദ്ധ ആലയത്തിനു 
നേര്‍ക്കു നമസ്കരിക്കും. 

ഡയേഹോവേ, ആളുകള്‍ എന്‍െറ ദൌര്‍ബ്ബല്യങ്ങ 
ളെ തെരയുന്നതിനാല്‍ നിന്‍െറ നീതിയുടെ 
മാര്‍ഗ്ഗം എനിക്കു കാട്ടിത്തരേണമേ. നിന്‍െറ 
ഇച്ഛയ്ക്കനുസരിച്ച്‌ എങ്ങനെ ജീവിക്കണമെ 
ന്നു കാണിച്ചുതന്നാലും. 

9അവര്‍ സത്യം പറയുന്നില്ല. സത്യം വളച്ചൊ 
ടിയ്ക്കുന്ന നുണയന്മാരാണവര്‍. ശൂന്യമായ ശ 
വക്കുഴികള്‍ പോലെയാണവരുടെ വായ്‌. മറ്റു 








ദൈവമേ, അവരെ ശിക്ഷിച്ചാലും! അവര്‍ 
സ്വയം ഒരുക്കിയ കെണിയില്‍വീഴട്ടെ. അവര്‍ 
നിനക്കെതിരെ തിരിഞ്ഞതിനാല്‍ അവരുടെ അ 
നവധി കുറ്റങ്ങള്‍ക്ക്‌ അവരെ ശിക്ഷിച്ചാലും. 

1പക്ഷേ ദൈവത്തെ ആശ്രയിക്കുന്നവര്‍ സ 
ന്തുഷ്ടരായിരിക്കട്ടൈ. അവര്‍ക്ക്‌ എന്നെന്നും സ 
ന്തോഷമുണ്ടാകട്ടെ! ദൈവമേ, നിന്‍െറനാമത്തെ 
സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കുകയും അവര്‍ 
ക്കു കരുത്തു നല്‍കുകയും ചെയ്യേണമേ. 

2തഹോവേ, നീതിമാന്മാരെ നീ അനുഗ്രഹി 
ക്കുമ്പോള്‍ അവരെ സംരക്ഷിക്കുന്ന ഒരു വലിയ 
കവചം പോലെയാണു നീ. 





സങ്കീര്‍ത്തനം 6 
സംവിധായകന്‍. തന്ത്രിവാദ്യങ്ങളോടും 
ശെമിനിതിനോടും കൂടി പാടേണ്ടത്‌. 

ദാവവീദിന്െറ ഒരു ഗാനം. 
1യഹോവേ, കോപത്തില്‍ എന്നെ തിരുത്തരു 
തേ. എന്നോടു കോപിക്കുകയും എന്നെ ശിക്ഷി 
ക്കുകയും അരുതേ. 

യഹോവേ, എന്നോടു കരുണ കാട്ടേണമേ. 
ഞാന്‍ രോഗിയും ദുര്‍ബ്ലനുമാകുന്നു. എന്നെ 
സുഖപ്പെടുത്തേണമേ! എന്‍െറ എല്ലുകള്‍ വിറ 
യ്ക്കുന്നു. 

3എനന്‍െറ ശരീരമാകെ വിറയ്ക്കുന്നു. യഹോ 
വേ, നീയെന്നെ സുഖപ്പെടുത്താനിനി എത്രകാ 
ലമെടുക്കും? 

യഹോവേ, തിരിച്ചുവന്ന്‌ എന്നെ വീണ്ടും 
ശക്തനാക്കേണമേ! നീ വളരെ കാരുണ്യവാനാ 
ണ്‌, അതിനാലെന്നെ രക്ഷിക്കേണമേ. 

മരിച്ചവരും കല്ലറയില്‍ അടക്കപ്പെട്ടവരും നി 
ന്നെ ഓര്‍മ്മിക്കുന്നില്ല. പാതാളത്തിലുള്ളവര്‍ നി 
ന്നെ വാഴ്ത്തുന്നുമില്ല. അതിനാലെന്നെ സുഖ 
പ്പെടുത്തേണമേ! 

യഹോവേ, എല്ലാ രാത്രിയിലും ഞാന്‍ നി 
ന്നോടുപ്രാര്‍ത്ഥിച്ചു. എന്‍െറ കണ്ണുനീരു കൊ 
ണ്ട്‌ എന്‍െറ കിടക്കനനഞ്ഞു. എന്‍െറ കിടക്കയി 
ല്‍നിന്നും കണ്ണീര്‍ക്കണങ്ങളിറ്റുവീഴുകയാണ്‌. നി 
ന്നോടു നിലവിളിച്ച്‌ ഞാന്‍ ക്ഷീണിച്ചിരിക്കു 
ന്നു. 

"എന്‍െറ ശത്രുക്കളെനിക്ക്‌ അനവധി ദുരിത 
ങ്ങളുണ്ടാക്കിയിരിക്കുന്നു. അതെന്നെ ദു:ഖിതനാ 
ക്കിയിരിക്കുന്നു. കരഞ്ഞെനെറെ കണ്ണുകള്‍ 
ഇപ്പോള്‍ കുഴഞ്ഞിരിക്കുന്നു. 

ദുഷ്ടരേ, കടന്നുപോകൂ! കാരണം, യഹോവ 
എന്റെറ നിലവിളികള്‍ കേട്ടിരിക്കുന്നു. 
യെഹോവ എന്‍െറ അപേക്ഷ കേട്ടു. യഹോ 
വ എന്‍െറ പ്രാര്‍ത്ഥന കേള്‍ക്കുകയും ഉത്തരം 
തരികയും ചെയ്തു. 

10എനന്‍െെറ ശത്രുക്കളെല്ലാം കുഴങ്ങുകയും ലജ്ജി 
ക്കുകയും ചെയ്യും. പെട്ടെന്നെന്തെങ്കിലും സംഭ 
വിക്കുകയും അവരെല്ലാം അപമാനിതരായി തി 
രിച്ചു പോവുകയും ചെയ്യും. 








സങ്കീര്‍ത്തനം 7 
യഹോവയ്ക്കു ദാവീദ്‌ പാടിയ ഒരു 
ഗാനം. ബെന്യാമീന്ഗോത്രത്തില്‍പ്പലെട്ട 
കീശിന്്റ പുത്രനായ ശൌലിനെ 
റിയുള്ളതാണ്‌ ഈ ഗാനം. 

എന്‍െറ ദൈവമാകുന്ന യഹോവേ, ഞാന്‍ 
നിന്നെ ആശ്രയിക്കുന്നു. എന്നെ ഓടിക്കുന്നവരി 


സങ്കീര്‍ത്തനങ്ങള്‍ 7:2-9:6 


ല്‍നിന്നും എന്നെ രക്ഷിച്ചാലും. എന്നെ രക്ഷി 
ച്ചാലും! 

നീയെന്നെ സഹായിച്ചില്ലെങ്കില്‍ സിംഹ 
ത്താല്‍ പിടിക്കപ്പെട്ട മൃഗത്തെപ്പോലെയാകും 
ഞാന്‍. ആരും രക്ഷിക്കാനില്ലാതെ ഞാന്‍ കൊ 
ണ്ടുപോകപ്പെടും! 

3എന്‍െറദൈവമാകുന്ന യഹോവേ, ഞാന്‍ 
തെറ്റായൊന്നും ചെയ്തിട്ടില്ല. ഞാനുറപ്പുതരു 
ന്നു, തെറ്റായൊന്നും ഞാന്‍ ചെയ്തിട്ടില്ല! 

എന്‍െറ സുഹൃത്തിനോടു ഞാനൊരുതിന്മ 
യും ചെയ്തിട്ടില്ല. സുഹൃത്തിന്‍െറ ശത്രുക്കളെ 
ഞാന്‍ സഹായിച്ചിട്ടുമില്ല. 





ടഅതു സത്യമല്ലെങ്കില്‍ എന്നെ ശിക്ഷിച്ചാ 
ലും. ഒരുശത്രു എന്നെ ഓടിക്കട്ട. അവന്‍ 
എന്നെ പിടിച്ചുകൊല്ലട്ടെ. അവന്‍ എന്‍െറ 
ജീവനെ നിലത്തിട്ടുചവിട്ടുകയും എനെറെ ആ 
ത്മാവിനെ ചെളിയില്‍ തള്ളിയിടുകയും 
ചെയ്യട്ടെ. 

യഹോവേ, ഉണര്‍ന്ന്‌ നിന്‍െറ കോപം പ്രക 
ടിപ്പിക്കേണമേ! എന്‍െറശത്രു കോപിച്ചിരിക്കു 
ന്നു. അതിനാല്‍ എഴുന്നേറ്റ്‌ അവനോടു പോരാ 
ടേണമേ. യഹോവേ, എഴുന്നേറ്റ്‌ നീതി ആവശ്യ 
പ്പെട്ടാലും. 

"യഹോവേ, ജനത്തിന്‍െറ ന്യായവിധി നട 
ത്തേണമേ. നിനക്കുചുറ്റുമുള്ള രാഷ്ട്രങ്ങളെ ഒരു 
മിച്ചു കൂട്ടി 

അവരെ വിധിക്കേണമേ. യഹോവേ, എന്നെ 
വിധിക്കേണമേ. ഞാന്‍ കുറ്റമറ്റവനെന്നും നി 
ഷ്കളങ്കനെന്നും തെളിയിച്ചാലും. 

ദുഷ്ടരെ ശിക്ഷിക്കുകയും ശിഷ്ടരെ രക്ഷി 
ക്കുകയും ചെയ്യേണമേ. ദൈവമേ, നീ നീതിമാ 
നാകുന്നു. മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്കു നോ 
ക്കാന്‍ നിനക്കാവും. 

10വിശ്വസ്തഹൃദയമുള്ളവരെ ദൈവം സഹാ 
യിക്കുന്നു. അതിനാല്‍ ദൈവമെന്നെ സംരക്ഷി 
ക്കും. 

















ദൈവം നീതിമാനായ ന്യായാധിപനാകു 
ന്നു. തിന്മക്കെതിരെ അവന്‍ എപ്പോഴും സംസാ 
രിക്കുന്നു. 

2ദൈവം ഒരു തീരുമാനമെടുത്താല്‍, അതില്‍ 
ഉറച്ചുനില്‍ക്കുന്നു. 

ദുഷ്ടരെ ശിക്ഷിക്കാന്‍ ദൈവം ഒരുങ്ങിയിരി 
ക്കുന്നു.* 

4ചിലരെപ്പോഴും ദുരിതങ്ങളാസൂത്രണം ചെ 
യ്യുന്നു. അവര്‍ ഗൂഡാലോചന നടത്തുകയും 
നുണപറയുകയും ചെയ്യുന്നു. 

മറ്റുള്ളവരെ കെണിയിലകപ്പെടുത്താനും മു 
റിവേല്ലിക്കാനും അവര്‍ശ്രമിക്കൂന്നു. പക്ഷേ അ 
വര്‍സ്വന്തം ചതിക്കുഴികളില്‍ വീണു പരിക്കേല്‍ 
ക്കുന്നു. 

16അര്‍ഹമായ ശിക്ഷ അവര്‍ക്കുകിട്ടും. അന്യ 
രോടു ക്രൂരന്മാരായിരുന്നു അവര്‍. പക്ഷേ അര്‍ 
ഹമായത്‌ അവര്‍ക്കു കിട്ടും. 

17യഹോവ നന്മ നിറഞ്ഞവനാകയാല്‍ ഞാന 
വനെ സ്തുതിക്കുന്നു. അത്യുന്നതനായ യഹോ 
വയുടെ നാമം ഞാന്‍ വാഴ്ത്തുന്നു. 














ദുഷ്ടരെ ... ഒരുങ്ങിയിരിക്കുന്നു “അവന്‍ തിരിഞ്ഞു 
നോക്കില്ല. അവന്‍ തന്‍െറവാളിനു മൂര്‍ച്ച കൂട്ടും. 
അവന്‍ തന്‍െറ വില്ലെടുത്തു കുലയ്ക്കും. മരണത്തി 
ന്‍റെ ആയുധം അവന്‍ ഒരുക്കിയിരിക്കുന്നു. തന്‍െറ 
തീപാറുന്ന അസ്ത്രങ്ങളും അവന്‍ ഉണ്ടാക്കിയിരി 
ക്കുന്നു” എന്നര്‍ത്ഥം. 


548 


സങ്കീര്‍ത്തനം 8 
സംവിധായകന്‍. ഗത്ത്യരാഗത്തില്‍ 
പാടേണ്ടത്‌. ദാവീദിന്റെ ഒരു ഗാനം. 

ഞങ്ങളുടെ യജമാനനായ യഹോവേ, സക 
ലഭൂമിയിലെയും ഏറ്റവും വിസ്മയകരമായ നാ 
മമാണു നിനന്‍േറത്‌. സ്വര്‍ഗ്ഗത്തിലെല്ലായിടവും 
നിന്‍െറ നാമം സ്തുതിക്കപ്പെടുന്നു. 

കുട്ടികളുടെയും ശിശുക്കളുടെയും വായില്‍ 
നിന്നും നിന്നെ സ്തുതിക്കുന്ന ഗീതങ്ങളുണ്ടാകു 
ന്നു. നിന്‍െറ ശത്രുക്കളെ മുഴുവന്‍ നിശ്ശൂബ്ദരാ 
ക്കാന്‍ നീ അവര്‍ക്കു നല്‍കിയതാണ്‌ ഈ കരു 
ത്തൂറ്റ ഗാനങ്ങള്‍. 

യഹോവേ, നീ സ്വന്തം കൈകള്‍കൊണ്ടു 
സൃഷ്ടിച്ച സ്വര്‍ഗ്ഗങ്ങളിലേക്കു ഞാന്‍ നോക്കു 
ന്നു. നീ സൃഷ്ടിച്ച ചന്ദ്രതാരാദികളെക്കണ്ട്‌ ഞാ 
നത്ഭുതപ്പെടുന്നു. 

മനുഷ്യര്‍ നിനക്കിത്ര പ്രധാനമായതെന്ത്‌? 
നീയെന്തിനാണവരെപ്പറ്റി ഓര്‍ക്കുകപോലും 
ചെയ്യുന്നത്‌? മനുഷ്യര്‍ നിനക്കിത്ര പ്രധാനമായ 
തെന്ന്‌? നീ അവരെ ശ്രദ്ധിക്കുകപോലും ചെയ്യു 
ന്നതെന്തിന്‌? 

ടപക്ഷേ മനുഷ്യര്‍ നിനക്കുപ്ര ധാനം തന്നെ! 
മനുഷ്യരെ നീ ഏറെക്കുറെ see add pho 
സൃഷ്ടിച്ചു. നീയവരെ മഹത്വത്തിന്‍െറയും ബ 
ഹുമാനത്തിന്‍െറയും കിരീടമണിയിച്ചു. 

നിന്‍െറ സൃഷ്ടികളുടെയെല്ലാം ചുമതല നീ 
മനുഷ്യര്‍ക്കു നല്‍കി. എല്ലാറ്റിനെയും നീ അവ 
രുടെ നിയന്ത്രണത്തി൯കീഴിലാക്കി. 

ആടുകളുടെയും കന്നുകാലികളുടെയും മുഴു 
വന്‍ കാട്ടുതൃഗങ്ങളുടെയും ഭരണം മനുഷ്യനായി. 

ആകാശത്തിലെ പറവകളെയും സമുദ്രത്തി 
ല്‍ നീന്തുന്ന മത്സ്യങ്ങളെയും അവര്‍ ഭരിക്കുന്നു. 

ഞങ്ങളുടെ യജമാനനായ യഹോവേ, നി 
ന്‍െറ നാമം സകലഭൂമിയിലും വച്ച്‌ വിസ്മയക 
രമാകുന്നു! 














സങ്കീര്‍ത്തനം 9 
സംവിധായകന്‍. രാഗം: ബേനിലെ 
അലാമോത്‌. ദാവീദിന്റെ ഒരു ഗാനം. 

ഞാന്‍ പൂര്‍ണ്ണഹൃദയത്തോടെ യഹോവയെ 
സ്തുതിക്കുന്നു. യഹോവേ, അങ്ങയുടെ എല്ലാ 
അത്ഭൂതപ്രവൃത്തികളെയുംപറ്റി ഞാന്‍ പറയും. 

എന്നെ അങ്ങ്‌ വളരെ സന്തുഷ്ടനാക്കി. അ 
ത്യുന്നതനായ ദൈവമേ, നിന്‍െറനാമത്തെ ഞാ 
൯ വാഴ്ത്തുന്നു. 

എന്‍െറ ശത്രുക്കള്‍ നിന്നില്‍ നിന്നു തിരി 
ഞ്ഞോടി. എന്നാലവര്‍ വീഴുകയും നശിപ്പിക്ക 
പ്പെടുകയും ചെയ്തു. 

നല്ല ന്യായാധിപന്‍ നീയാകുന്നു. ന്യായാധി 
പനെന്ന നിലയില്‍ നീ നിന്‍െറ സിംഹാസന 
ത്തിലിരുന്നു. യഹോവേ, എന്‍െറവാദം നീ ശ്ര 
ദ്ധിച്ചുകേട്ടു. എന്‍െറകാര്യത്തില്‍ നീ തീരുമാന 
മെടുക്കുകയും ചെയ്തു. 

അന്യരെ നീ വിമര്‍ശിച്ചു. യഹോവേ, ആ 
ദുഷ്ടരെ നീ നശിപ്പിച്ചു. ജീവിച്ചിരിക്കുന്നവ 
രുടെ പട്ടികയില്‍നിന്നും ആ ദുഷ്ടന്മാരുടെ പേ 
രുകള്‍ നീ എന്നെന്നേക്കുമായി മായ്ച്ചുകളയു 
കയും ചെയ്തു. 

ശേത്രുഇല്ലാതായി! യഹോവേ, അവരുടെ നഗ 
രങ്ങള്‍ നീ നശിപ്പിച്ചു! തകര്‍ന്ന കെട്ടിടങ്ങള്‍ 
മാത്രം അവശേഷിക്കുന്നു. ആ ദുഷ്ടരെപ്പറ്റി ഞ 
ങ്ങളെ ഓര്‍മ്മിപ്പിക്കുന്ന ഒന്നും അവശേഷിക്കു 
ന്നില്ല. 








549 


പക്ഷേ യഹോവ എന്നെന്നേക്കുമായി ഭരി 
ക്കുന്നു. യഹോവ തന്‍െറ സാമ്രാജ്യം ശക്തമാ 
ക്കി. ലോകത്തിനു നീതി നല്‍കുന്നതിനാണവന 
ങ്ങനെ ചെയ്തത്‌. 

ഭൂമിയിലെ എല്ലാവരുടെയുംമേല്‍ യഹോവ 
നീതിയോടെ ന്യായവിധി നടത്തുന്നു. എല്ലാ 
രാജ്യങ്ങളെയും അവന്‍ പക്ഷപാതരഹിതമായി 
ന്യായം വിധിക്കുന്നു. 

9അനേകംപേര്‍ കെണിയില്‍ പെടുകയും മുറി 
വേറ്റവരാവുകയും ചെയ്തു. എന്തുകൊണ്ടെ 
ന്നാല്‍ അവര്‍ക്കനവധിദുരിതങ്ങളുണ്ടായിരുന്നു. 
തങ്ങളുടെപ്രശ്നങ്ങളുടെ ഭാരത്താല്‍ അവര്‍ ത 
കര്‍ന്നു. യഹോവേ, അവര്‍ക്ക്‌ ഓടിയെത്തേണ്ട 
തിന്‌ അവര്‍ക്ക്‌ ഒരഭയസ്ഥാനമാകേണമേ. 

10നിന്‍െറനാമം അറിയുന്നവര്‍ നിന്നെ ആശ്ര 
യിക്കണം. യഹോവേ, നിന്‍െറയടുക്കലേക്കു വ 
രുന്നവരെ സഹായിക്കാതെ നീ വിടുന്നില്ല. 

1 സീയോന്‍ നിവാസികളേ, യഹോവയ്ക്കു 
സ്തുതിപാടുക. യഹോവയുടെ മഹദ്പ്രവ്ൃ 
ത്തികളെലപ്പറ്റി മറ്റു രാജ്യങ്ങളോടു പറയുക. 

12സഹായത്തിനായി അവനെ സമീപിച്ചവ 
രെ യഹോവ ഓര്‍മ്മിച്ചു. ആ എളിയവര്‍ സഹാ 
യത്തിനായി കേണു. യഹോവ അവരെ മറന്നു 
മില്ല. 

13ദൈവത്തോടു ഞാനിങ്ങനെ പ്രാര്‍ത്ഥിച്ചു; 
“യഹോവേ, എന്നോടു കരുണ കാട്ടേണമേ. 
ഇതാ, എന്‍െറ ശത്രുക്കള്‍ എന്നെ വേദനിപ്പിക്കു 
ന്നു. മരണകവാടങ്ങ്‌ളില്‍നിന്നും എന്നെ രക്ഷി 
ക്കേണമേ. 

14അപ്പോള്‍ യെരുശലേമിന്‍െറ കവാടങ്ങളില്‍ 
എനിക്ക്‌ യഹോവയ്ക്കുള്ള സ്തുതിപാടും. നീ 
എന്നെ രക്ഷിച്ചതിനാല്‍ ഞാന്‍ വളരെ സന്തോ 
ഷവാനായിരിക്കുകയും ചെയ്യും.” 

15അന്യരാജ്യങ്ങളില്‍ നിന്നുള്ളവര്‍ മറ്റുള്ളവരെ 
കുടുക്കാന്‍ കുഴികള്‍കുഴിച്ചു. പക്ഷേ അവര്‍ ത 
ന്നെ സ്വന്തം ചതിക്കുഴിയില്‍ വീണു. അന്യരെ 
ചതിച്ചു വീഴ്ത്താനവര്‍ വലകള്‍ ഒളിച്ചുവച്ചു. 
പക്ഷേ അവര്‍തന്നെ ആ വലകളില്‍ വീണു. 

16ആ ദുഷ്ടന്മാരെ യഹോവപിടികൂടി. അതി 
നാല്‍, തിന്മകള്‍ ചെയ്യുന്നവരെ യഹോവ ശി 
ക്ഷിക്കുന്നുവെന്നു ജനം മനസ്സിലാക്കി. 

17ദൈവത്തെ മറക്കുന്നവർ ദുഷ്ടന്മാര്‍. അവര്‍ 
നരകത്തിലേക്കുപോകും. 

18പിലപ്പോള്‍ ദൈവം ദുരിതമനുഭവിക്കുന്നവ 
രെ മറക്കുന്നുവെന്നു തോന്നിയേക്കാം. ആ എളി 
യവര്‍ക്ക്‌ ഒരു പ്രതീക്ഷയുമില്ലെന്നതുപോലെ 
തോന്നാം. എന്നാല്‍, സത്യത്തില്‍ ദൈവമവരെ 
എന്നേക്കുമായി മറക്കുന്നില്ല. 

19യഹോവേ, എഴുന്നേറ്റ്‌ രാഷ്ട്രങ്ങളെ വിധി 
ക്കേണമേ. തങ്ങള്‍ കരുത്തന്മാരാണെന്ന്‌ ആളുക 
ള്‍ക്കു തോന്നുവാന്‍ ഇടയാക്കരുതേ. 

2%അവര്‍ക്കു ഭയം വരുത്തേണമേ. തങ്ങള്‍ മനു 
ഷയര്‍ മാത്രമാണെന്നവരെ മനസ്സിലാക്കേണമേ. 




















സങ്കീര്‍ത്തനം 10 

യഹോവേ, നീയെന്താണിത്ര അകലെ നില്‍ 
ക്കുന്നത്‌? ദുരിതമനുഭവിക്കുന്നവര്‍ക്ക്‌ നിന്നെ കാ 
ണാനാകില്ല. 

അഹങ്കാരികളും ദുഷ്ടന്മാരും ദുഷ്ടപദ്ധതി 
കളിടുന്നു. പാവങ്ങളെ അവര്‍ മുറിവേല്ലിക്കു 
കയും ചെയ്യുന്നു. 

ദുഷ്ടര്‍ തങ്ങള്‍ ആഗ്രഹിക്കുന്നവയെപ്പറ്റി 
ആത്മപ്രശംസ നടത്തുന്നു. ആ അത്യാഗ്രഹികള്‍ 


സങ്കീര്‍ത്തനങ്ങള്‍ 9:7-10:18 


ദൈവത്തെ ശപിക്കുകയും ചെയ്യുന്നു. ആ രീതി 
യില്‍ യഹോവയോടുള്ള തങ്ങളുടെ വെറുപ്പ്‌ 
അവര്‍ കാട്ടുന്നു. 

4്ദൈവത്തെ പിന്തുടരാന്‍ ദുഷ്ടന്മാരെ അവ 
രുടെ അഹന്ത അനുവദിക്കുന്നില്ല.. അവര്‍ എല്ലാ 
ദുഷ്ട ഗൂഡാലോചനകളും നടത്തുന്നു. ദൈവ 
മില്ല എന്നപോലെയാണവര്‍ പെരുമാറുന്നത്‌. 

ദുഷ്ടന്മാരെപ്പോഴും വക്രതകള്‍ കാട്ടുന്നു. 
ദൈവത്തിന്‍െറ നിയമങ്ങളും ജ്ഞാനവചനങ്ങ 
ളും അവര്‍ ഗനനിക്കുന്നുപോലുമില്ല.* ദൈവ 
ത്തിന്‍റെ ശത്രുക്കകളാണവനന്‍െറ ഉപദേശങ്ങള്‍ 
അവഗണിക്കുന്നത്‌. 

ഞങ്ങള്‍ക്കൊരിക്കലും അനര്‍ത്ഥങ്ങളുണ്ടാക 
യില്ലെന്ന്‌ അവര്‍ കരുതുന്നു. അവര്‍ പറയുന്നു, 
“ഞങ്ങള്‍ക്കെന്നും ആനന്ദമാണ്‌, ഒരിക്കലും ശി 
ക്ഷിക്കപ്പെടില്ല.” 

ആ ദുഷ്ടന്മാരെപ്പോഴും ശപിച്ചുകൊണ്ടിരി 
ക്കുകയാണ്‌. അന്യരെലച്ഛറ്റി അവരെപ്പോഴും ദു 
ഷിച്ചുപറയുന്നു, അവരെപ്പോഴും തിന്മകള്‍ ആ 
സൂത്രണം ചെയ്യുകയാണ്‌. 

അവര്‍ രഹസ്യസ്ഥലങ്ങളില്‍, മനുഷ്യരെ പി 
ടികൂടാ൯ തക്കംപാര്‍ത്ത്‌ ഒളിച്ചിരിക്കുന്നു. ആളു 
കളെ മുറിവേല്ലിക്കാന്‍ അവര്‍ പതുങ്ങിയിരി 
ക്കുന്നു. നിഷ്കളങ്കരെ അവര്‍ വധിക്കുന്നു. 

ഇരയെ പിടിക്കാന്‍ ശ്രമിക്കുന്ന സിംഹങ്ങളെ 
പ്പോലെയാണവര്‍ പതുങ്ങിയിരിക്കുന്നത്‌. പാവ 
ങ്ങളെ അവര്‍ ആക്രമിക്കുന്നു. ദുഷ്ടന്മാരുടെ 
കെണികളില്‍ പാവങ്ങള്‍ പിടിക്കപ്പെടുന്ന. 

10ആ ദുഷ്ടന്മാര്‍ വീണ്ടും വീണ്ടും പാവങ്ങ 
ളായ മനുഷ്യരെ ഉപദ്രവിക്കുന്നു. 

1അതിനാല്‍ ആ പാവങ്ങള്‍ ചിന്തിച്ചുതുട 
ങ്ങി, “ദൈവം നമ്മളെ മറന്നിരിക്കുന്നു, അവന്‍ 
എന്നെന്നേക്കുമായി നമ്മില്‍ നിന്നകന്നിരിക്കു 
ന്നു. നമുക്കെന്തു സംഭവിക്കുന്നുവെന്ന്‌ ദൈവം 
കാണുന്നതേയില്ല!” 

12യഹോവേ, എഴുന്നേറ്റ്‌ എന്തെങ്കിലും ചെ 
യ്താലും! ദൈവമേ, ആ ദുഷ്ടരെ ശിക്ഷിച്ചാ 
ലും! പാവങ്ങളെ മറക്കരുതേ. 

ദുഷ്ടന്മാര്‍ എന്തുകൊണ്ടാണു ദൈവത്തി 
നെതിരായത്‌? എന്തുകൊണ്ടെന്നാല്‍, അവന്‍ 
അവരെ ശിക്ഷിക്കുകയില്ലെന്ന്‌ അവര്‍ കരു 
തുന്നു. 

14യഹോവേ, ദുഷ്ടന്മാര്‍ ചെയ്യുന്ന തിന്മകളെ 
നീ തീര്‍ച്ചയായും കാണുന്നുണ്ട്‌. അതെല്ലാം കണ്ട്‌ 
എന്തെങ്കിലും ചെയ്താലും! പല ദുരിതങ്ങളുമു 
ളവര്‍ സഹായത്തിനായി നിന്നെ സമീപിക്കു 
ന്നു. യഹോവേ, നീ അനാഥരെ സഹായിക്കുന്ന 
വനാകുന്നു. അതിനാല്‍ അവരെ സഹായിക്കേ 
ണമേ! 

യഹോവേ, ദുഷ്ടന്മാരെ നശിപ്പിക്കേണമേ. 

16അവരെ നിനന്‍െറദേശത്തുനിന്നും നീക്കം ചെ 
യ്യേണമേ! യഹോവയായ നീയാണ്‌ സനാതന 
നായ രാജാവെന്ന്‌ അപ്പോള്‍ എല്ലാവരും തിരിച്ച 
റിയും! 

17യഹോവേ, പാവങ്ങളുടെ ആവശ്യം നീ 
ശ്രദ്ധിച്ച്‌ അവരുടെ പ്രാര്‍ത്ഥന കേള്‍ക്കുകയും 
അവര്‍ ചോദിക്കുന്നത്‌ അവര്‍ക്കു കൊടുക്കുക 
യും ചെയ്യേണമേ! 

18തഹോവേ, മാതാപിതാക്കളില്ലാത്ത കുട്ടിക 
ളെ സംരക്ഷിച്ചാലും. ദു;ഖിതര്‍ക്കു കൂടുതല്‍ ദുരി 
തങ്ങള്‍ നല്‍കരുതേ. ദുഷ്ടര്‍ ഇനിയുമിവിടെ 
തുടരാതിരിക്കാന്‍ അവരെ ഭയപ്പെടുത്തേണമേ. 
































ദൈവത്തിന്‍െറ ... പോലുമില്ല നിന്‍െറ നീതി 
അവനും വളരെ ഉയരെയാണ്‌. 


സങ്കീര്‍ത്തനങ്ങള്‍ 11:1-15:2 


സങ്കീര്‍ത്തനം 11 
സംവിധായകന്‌ ദാവീദിന്റെ ഒരു ഗാനം. 
ങ്രാന്‍ യഹോവയെ ആശ്രയിക്കുന്നു. പിന്നെ 

ന്തിനാണ്‌ എന്നോട്‌ ഒളിക്കാന്‍ നീ പറഞ്ഞത്‌? 
നീയെന്നോടു പറഞ്ഞു, “നിന്‍െറ പര്‍വ്ൃതത്തി 
ലേക്ക്‌ ഒരു പക്ഷിയെപ്പോലെ പറക്കുക!” 

ദുഷ്ടന്മാര്‍ വേട്ടക്കാരനെപ്പോലെയാണ്‌. അ 
വര്‍ ഇരുട്ടില്‍ഒളിക്കുന്നു,. അവര്‍ ഞാണ്‌ വലി 
ക്കുന്നു. അമ്പുകള്‍ തൊടുക്കുന്നു. എന്നിട്ടവര്‍ 
പിന്നെയും വിശ്വസ്തരുടെ ഹൃദയത്തിലേക്ക്‌ 
അമ്പെയ്യുന്നു. 

3അടിസ്ഥാനങ്ങള്‍ നശിപ്പിക്കപ്പെട്ടാല്‍ എന്തു 
ണ്ടാകും? നല്ലവര്‍ അപ്പോഴെന്തു ചെയ്യും? 

യഹോവ അവന്‍െറ വിശുദ്ധമന്ദിരത്തിലു 
ണ്ട്‌ യഹോവ സ്വര്‍ഗ്ഗത്തിലെ തന്‍െറ സിംഹാ 
സനത്തിലിരിക്കുന്നു. സംഭവിക്കുന്ന തെല്ലാം 
അവന്‍ കണ്ടുകൊണ്ടിരിക്കുന്നു. മനുഷ്യരുടെ 
നന്മതിന്മകള്‍ യഹോവ സൂക്ഷ്മനിരീക്ഷണം 
ചെയ്തുകൊണ്ടിരിക്കുന്നു. 

ടയഹോവ നല്ലവരെ തെരയുന്നു, എന്നാല്‍ 
ക്രൂരന്മാരെയും ദുഷ്ടരെയും നിരസിക്കുന്നു. 

ദുഷ്ടരുടെമേല്‍ അവന്‍ കല്‍ക്കരിക്കനലും 
പുകയുന്ന ഗന്ധകവും മഴപോലെ പെയ്യിക്കും. 
ദുഷ്ടന്മാര്‍ക്ക്‌ എരിയുന്ന ചൂടുവായു മാത്രമേ 
കിട്ടൂ. 

"എന്നാല്‍ യഹോവ നീതിമാനാകുന്നു. നന്മ 
ചെയ്യുന്നവരെ അവന്‍ സ്നേഹിക്കുകയും ചെ 
യുന്നു. നല്ലവര്‍ അവനോടൊപ്പം ആയിരിക്കു 
കയും അവന്‍െറ മുഖം ദര്‍ശിക്കുകയും ചെയ്യും. 














സങ്കീര്‍ത്തനം 12 
സംവിധായകന്‌ ശെമീനിത്തുകൊണ്ട്‌ 
പാടേണ്ടത്‌. ദാവീദിന്റെ ഒരു ഗാനം. 

യഹോവേ, എന്നെ രക്ഷിച്ചാലും!നല്ലവരൊ 
ക്കെപോയി. ഭൂമിയിലെ മനുഷ്യര്‍ക്കിടയില്‍ യ 
ഥാര്‍ത്ഥ വിശ്വാസികള്‍ അവശേഷിക്കുന്നില്ല. 

മനുഷ്യര്‍ അയല്‍ക്കാരനോടു നൂണ പറയു 
ന്നു. ഓരോരുത്തരും തന്‍െറ അയല്‍ക്കാരനെ 
വ്യാജസ്തുതികള്‍ കൊണ്ടു പൊതിയുന്നു. 

നുണ പറയുന്ന ചുണ്ടുകളും സ്വയം പുകഴ്‌ 
ത്തുന്നവരുടെ നാവുകളും യഹോവ മുറിച്ചുക 
ളയും. 

ദ്അവര്‍പറയുന്നു, “നുണപറഞ്ഞ്‌ ഞങ്ങള്‍ പ്ര 
മാണിമാരാകും. എന്തു പറയണമെന്നു ഞങ്ങള്‍ 
ക്കറിയാം. ആര്‍ക്കും ഞങ്ങളുടെ യജമാനനാകാ൯ 
കഴിയില്ല.” 

എന്നാല്‍ യഹോവ പറയുന്നു: “ദുഷ്ടന്മാര്‍ 
പാവങ്ങളില്‍നിന്നും കവരുന്നു. നിസ്റ്റഹായരി 
ല്‍നിന്നും അവര്‍ സാധനങ്ങള്‍ തട്ടിയെടുക്കുന്നു. 
എന്നാല്‍, ഞാന്‍ എഴുന്നേറ്റുനിന്ന്‌ ആ ക്ഷീണി 
തരെ പ്രതിരോധിക്കും.” 

യഹോവയുടെ വാക്കുകള്‍ സത്യവും 
അഗ്നിശുദ്ധി വരുത്തിയ വെള്ളിപോലെ ശുദ്ധ 
വുമാകുന്നു. ഏഴുതവണ ഉരുക്കിശുദ്ധിചെയ്ത 
വെള്ളിപോലെയാണവ. 

"യഹോവേ, നിസ്റുഹായരെ സംരക്ഷിച്ചാലും. 
അവരെ ഇപ്പോഴും, എപ്പോഴും സംരക്ഷിക്കേണ 
മേ! 














“ആ ദുഷ്ടന്മാര്‍ പ്രമാണി ചമയുന്നു. എന്നാ 
ലവര്‍ പൂച്ചുപണ്ടങ്ങള്‍ പോലെയാണ്‌. വിലപി 
ടിച്ചതെന്നു തോന്നിപ്പിക്കുമെങ്കിലും അവ യഥാ 
ര്‍ത്ഥത്തില്‍ വിലകുറഞ്ഞതാണ്‌. 


550 


സങ്കീര്‍ത്തനം 13 
സംവിധായകന്‌ ദാവീദിന്റെ ഒരു ഗാനം. 
യഹോവേ, നീയെത്രകാലം എന്നെ മറന്നിരി 
ക്കും? എന്നെന്നേക്കും നീയെന്നെമറക്കുമോ? എ 
ത്രകാലം നീയെന്നെ തിരിസ്കരിച്ചിരിക്കും? 

മനീയെന്നെ മറന്നെങ്കില്‍ ഞാനെത്രകാലം ഈ 
സംശയങ്ങളാല്‍ ബുദ്ധിമുട്ടണം? എത്രകാലം 
ഞാന്‍ ഈ ദു:ഖം ഹൃദയത്തില്‍ സൂക്ഷിക്കണം? 
എത്രകാലം എന്‍െറ ശത്രു എനിക്കുമേല്‍ വിജ 
യം നേടും? 

എന്‍െറ ദൈവമാകുന്ന യഹോവേ, എന്നെ 
നോക്കിയാലും! എന്‍െറ ചോദ്യത്തിനുത്തരം ന 
ല്‍കിയാലും! എനിക്കുത്തരം ലഭിക്കുമാറാകട്ടെ, 
അല്ലെങ്കില്‍ ഞാന്‍ മരിക്കും! 

അങ്ങനെ സംഭവിച്ചാല്‍ എന്‍െറ ശത്രു പറ 
യും,“അവനെ ഞാന്‍ തോല്ലിച്ചു!” എന്നെ തോ 
ല്ിക്കുന്നതില്‍ എന്‍െറ ശത്രു സന്തോഷിക്കും. 

യഹോവേ, എന്നെ സഹായിക്കാന്‍ ഞാ൯ 
നിന്‍െറ സ്നേഹത്തില്‍ ആശ്രയിച്ചു. നീയെ 
ന്നെ രക്ഷിക്കുകയും സന്തോഷിപ്പിക്കുകയും 
ചെയ്തു! 6എനിക്കായി നല്ല കാര്യങ്ങള്‍ 
ചെയ്തതിന്‌ യഹോവയ്ക്കായി ഞാനൊരു 
ആരറ്റാദഗീതം പാടുന്നു. 








സങ്കീര്‍ത്തനം 14 
സംവിധായകന്‍. ദാവീദിന്റെ ഒരു ഗാനം. 
ദുഷ്ടനായ ഒരു മനുഷ്യന്‍ ഹൃദയത്തില്‍ പറ 
യുന്നു, “ദൈവമില്ല.” വിഡ്ഡികള്‍ ഭയങ്കരവും 
ചീഞ്ഞതുമായ കാര്യങ്ങളാണ്‌ ചെയ്യുക. അവ 
രിലൊരുവ൯ പോലും നന്മചെയ്യില്ല. 

ജ്ഞാനികളാരെങ്കിലുമുണ്ടോ എന്നറിയാന്‍ 
യഹോവ സ്വര്‍ഗ്ഗത്തില്‍നിന്നും താഴേക്കു നോ 
ക്കി. (ജ്ഞാനികള്‍ സഹായത്തിന്‌ ദൈവത്തെ 
നോക്കുന്നു.) 

പക്ഷേ എല്ലാവരും ദൈവത്തില്‍നിന്നു തിരി 
ഞ്ഞിരിക്കുന്നു. എല്ലാവരും ദുഷ്ടന്മാരായിരിക്കു 
ന്നു. നന്മചെയ്യുന്ന ഒരുവന്‍പോലുമില്ല! 

ദുഷ്ടന്മാര്‍ എന്‍െറജനതയെ നശിച്ചിച്ചിരി 
ക്കുന്നു. ആ ദുഷ്ടന്മാര്‍ ദൈവത്തെ അറിയുന്നു 
മില്ല! ദുഷ്ടന്മാര്‍ക്ക്‌ ഇഷ്ടംപോലെ ഭക്ഷണമുണ്ട്‌ 
അവര്‍ യഹോവയോടു പ്രാര്‍ത്ഥിക്കുന്നുപോലു 
മില്ല. 5-പോവപ്പെട്ടവനെറ ഉപദേശം കേള്‍ക്കാന്‍ 
പോലും ആ ദുഷ്ടന്മാര്‍ക്ക്‌ താല്പര്യമില്ല. എന്തു 
കൊണ്ടെന്നാല്‍, ആ ദരിദ്രന്‍ ദൈവത്തെ ആശ്ര 
യിക്കുന്നു. എന്നാല്‍ ദൈവം തന്‍െറ നല്ലജനത 
യോടൊപ്പമാണ്‌. അതിനാല്‍ ദുഷ്ടര്‍ക്ക്‌ ഭയ 
പ്പെടാന്‍ ഒരുപാടുണ്ട്‌. 

"സീയോന്‍കുന്നിലെ ആരാണ്‌ യിസ്രായേ 
ലിനെ രക്ഷിക്കുന്നത്‌? യഹോവയാണ്‌ യിസ്ധ്രാ 
യേലിനെ രക്ഷിക്കുന്നത്‌! യഹോവയുടെജനത 
തടവുകാരായി കൊണ്ടുപോകപ്പെട്ടു. പക്ഷേ 
യഹോവ അവരെ തിരികെ കൊണ്ടുവരും. യാ 
ക്കോബ്‌ (യിസ്രായേല്‍) വളരെ ആഹ്റ്റാദിക്കും. 

















സങ്കീര്‍ത്തനം 15 
ദാവീദിന്റെ ഗാനം. 
1യഹോവേ, നിന്‍െറ വിശുദ്ധകൂടാരത്തില്‍ 
വസിക്കുവാന്‍ ആര്‍ക്കാണു കഴിയുക? നിന്‍െറ 
വിശുദ്ധപര്‍വ്ൃതത്തില്‍ വസിക്കുവാന്‍ ആര്‍ 
ക്കാണു കഴിയുക? 
പരിശുദ്ധമായ ജീവിതം നയിക്കുകയും നല്ല 
കാര്യങ്ങള്‍ ചെയ്യുകയും മനസ്സുതുറന്നു സത്യം 
പറയുകയും ചെയ്യുന്നവനു മാത്രമേ നിന്‍െറ 
പര്‍വ്വതത്തിന്മേല്‍ വസിക്കാനാവൂ. 





551 


കറ്റുള്ളവരെപ്പറ്റി ദുഷിച്ചു പറയാത്തവ൯. അ 
യല്‍ക്കാരനോടു തിന്മ ചെയ്യാത്തവന്‍. സ്വന്തം 
കുടുംബത്തെപ്പറ്റി ദുഷിച്ചു പറയാത്തവന്‍. 

4്ദൈവനിഷേധികളെ ആദരിക്കാത്തവന്‍. എ 
ങ്കിലും ദൈവത്തെ സേവിക്കുന്നവരെ ആദരി 
ക്കുന്നവന്‍. സത്യം ചെയ്തിട്ട്‌ എന്തു വിലകൊ 
ടുത്തും അതു പാലിക്കുന്നവന്‍. 

ടആര്‍ക്കെങ്കിലുംപണം കടം കൊടുത്താല്‍ ആ 
വായ്പക്കയാള്‍ പലിശ വാങ്ങുകയില്ല. അവന്‍ 
പണംവാങ്ങി നിഷ്കളങ്കര്‍ക്കെതിരെ തിന്മ ചെ 
യുകയില്പ. ആ നല്ലവനെപ്പോലെ ജീവിക്കുന്ന 
വന്‍ എല്ലായ്പ്പോഴും ദൈവത്തിന്‍െറ സമീപം 
വസിക്കും. * 

















സങ്കീര്‍ത്തനം 16 
ദാവീദിന്റെ ഒരു നല്ല ഗാനം. 
ദൈവമേ, എന്നെ സംരക്ഷിച്ചാലും, എന്തെ 
ന്നാല്‍ ഞാന്‍ നിന്നെ ആശ്രയിക്കുന്നു. 

ഞാന്‍ യഹോവയോടു പറഞ്ഞു, “യഹോ 
വേ, നീയാകുന്നു എന്‍െറ യജമാനന്‍. എനിക്കു 
ള്ള നന്മകളെല്ലാം നിന്നില്‍നിന്നുമാണു വന്നത്‌.” 

ലോകത്തിലെ തന്‍െറ അനുയായികള്‍ക്കാ 
യി യഹോവ അത്ഭുതങ്ങള്‍ പ്രവര്‍ത്തിക്കുന്നു. 
താന്‍ സത്യമായും അവരെ സ്നേഹിക്കുന്നുവെ 
ന്ന്‌ യഹോവ തെളിയിക്കുന്നു. 

4 എന്നാല്‍ മറ്റു ദൈവങ്ങളെ ആരാധിക്കാന്‍ 
പോകുന്നവര്‍ക്ക്‌ കൂടുതല്‍ വേദനയനുഭവിക്കേ 
ണ്ടിവരും. ആ വിഗ്രഹങ്ങള്‍ക്ക്‌ അവര്‍ സമര്‍പ്പി 
ക്കുന്ന രക്തബലിയില്‍ ഞാന്‍ ഒരിക്കലും പങ്കു 
കൊള്ളില്ല. ആ വിഗ്രഹങ്ങളുടെ പേരുപോലും 


സങ്കീര്‍ത്തനങ്ങള്‍ 15:3-18:1 


ക്കുകയാണ്‌. എന്‍െറ വാക്കുകളില്‍ ഞാന്‍ വിശ്വ 
സ്തനുമാണ്‌. അതിനാല്‍ ദയവായി എന്‍െറ 
പ്രാര്‍ത്ഥന കേട്ടാലും. 

എന്നെപ്പറ്റി നീ ശരിയായതീരുമാനമെടുക്കും. 
നിനക്കു സത്യം കാണാനാകും. 

3എനന്‍െറെ ഹൃദയത്തിന്‍െറ ആഴത്തിലേക്കു നീ 
നോക്കിയിരിക്കുന്നു. രാത്രിയിലൂടനീളം നീ എ 
ന്നോടൊച്പമുണ്ടായിരുന്നു. നീയെന്നെ ചോദ്യം 
ചെയ്തെങ്കിലും തെറ്റൊന്നും കണ്ടില്ല. ഞാനൊ 
രുദുഷ്ടഗൂ്ഥാലോചനയും നടത്തിയില്ല. 

4്നിന്‍െറെകല്ലനകള്‍ ഒരു മനുഷ്യനു സാധ്യമാ 
കുംവിധം അനുസരിക്കാന്‍ ഞാന്‍ കഠിനമായി 
ശ്രമിച്ചു. 

നിറ പാതകള്‍ ഞാന്‍ പിന്തുടര്‍ന്നു. എ 
ന്‍െറപാദങ്ങള്‍ നീ ഇഷ്ടപ്പെടുന്ന ജീവിതരീതി 
യില്‍നിന്നും വൃതിചലിച്ചില്ല. ദൈവമേ, 
ഞാന്‍ വിളിച്ചപ്പോഴൊക്കെ നീ വിളികേട്ടു. 
അതിനാല്‍ ഇപ്പോഴും എന്നെശ്രവിക്കേണമേ. 

"ദൈവമേ, നിന്നെ ആശ്രയിക്കുന്നവരെ, നി 
നന്‍െറവലതുവശത്തു നില്‍ക്കുന്നവരെ നീ സഹാ 
യിക്കുന്നു. അതിനാല്‍, നിന്‍െറ അനുയായിക 
ളില്‍ ഒരുവന്‍െറ ഈ പ്രാര്‍ത്ഥന കേട്ടാലും. 

നിന്‍െറ ee കൃഷ്ണമണിപോലെ എ 
ന്നെ സംരക്ഷിച്ചാലും. നിന്‍െറ ചിറകുകളുടെ 
തണലില്‍ എന്നെ ഒളിപ്പിച്ചാലും. 

യഹോവേ, എന്നെ നശിപ്പിക്കാന്‍ ശ്രമിക്കു 
ന്ന ദുഷ്ടന്മാരില്‍നിന്നും എന്നെ രക്ഷിച്ചാലും. 
എന്നെ മുറിവേല്ലിക്കാ൯ ശ്രമിക്കുന്ന, എനിക്കു 
ചുറ്റുമുള്ളവരില്‍നിന്നും എന്നെ സംരക്ഷി 
പ്പാലും. 








ഞാന്‍ പറയുകയില്ല. 





10ദൈവത്തെ ചെവിക്കൊള്ളാന്‍ അഹന്ത അ 





എന്‍റെ ഓഹരിയും എന്‍െറ പാനപാത്രവും 
യഹോവയില്‍നിന്നുമാത്രം വരുന്നു. യഹോവേ, 
നീയെന്നെ പിന്തുണയ്ക്കുന്നു. എന്‍െറ വീതം 
നീയെനിക്കു തരുന്നു. 

എന്‍െറ ഓഹരി അത്ൃത്ഭുതകരം. എന്‍െറ 
അവകാശം അതിമനോഹരം. 

ഞാന്‍ യഹോവയെ വാഴ്ത്തുന്നു. എന്തെ 
ന്നാല്‍ അവനെന്നെ നന്നായി പഠിപ്പിച്ചു. 
അവന്‍ രാത്രിയില്‍ പോലും തന്‍െറ നിര്‍ദ്ദേശ 
ങ്ങള്‍ എന്‍െറ ഉള്ളിന്‍െറയുള്ളില്‍ തരുന്നു. 

&തഹോവയെ ഞാനെപ്പോഴും എനിക്കു മു 
മ്പില്‍ വെച്ചിരിക്കുന്നു. അവന്‍െറ വലതുവശ 
ത്തുനിന്നും ഞാനൊരി ക്കലും പോവുകയുമില്ല. 

9അതിനാലെനന്‍െറെ ഹൃദയവും ആത്മാവും എ 
പ്പോഴും ആഹ്്റാദിക്കും. എന്‍െറ ശരീരംപോലും 
സുരക്ഷിതമായി വസിക്കും. 

10എന്തുകൊണ്ടെന്നാല്‍, യഹോവേ, എന്‍െറ 
ആത്മാവിനെ നീയൊരിക്കലും പാതാളത്തിലേ 
ക്ക്‌ അയയ്ക്കുകയില്ല. നിന്‍െറ വിശ്വസ്തനെ 
ശവക്കുഴിയില്‍ ചീഞ്ഞളിയാ൯ന്‍ നീയനുവ 
ദിക്കില്ല. 

1നീയെന്നെ ശരിയായ ജീവിതരീതി പഠിപ്പി 
ക്കും. യഹോവേ, നിന്നോടൊച്പമായിരിക്കുന്നതു 
കൊണ്ടുമാത്രം എനിക്കു നിത്യാനന്ദമുണ്ടാകും. 
നിന്‍െറ വലതുഭാഗത്തായിരിക്കുന്നത്‌ എന്നേ 
ക്കും നിത്യാനന്ദം നല്‍കും. 




















സങ്കീര്‍ത്തനം 17 
ദാവ്വീദിന്്റ പ്രാര്‍ത്ഥന. 
യഹോവേ, ന്യായത്തിനായുള്ള എന്‍െറ പ്രാ 
ര്‍ത്ഥനകേട്ടാലും. ഞാന്‍ നിന്നെളച്ചത്തില്‍ വിളി 








ജീവിക്കുന്നവന്‍ ... വസിക്കും “അവന്‍ ഒരിക്കലും 
നീക്കപ്പെടില്ല” എന്നര്‍ത്ഥം. 


വരെ അനുവദിക്കുന്നില്ല. അവര്‍ ആത്മപ്രശംസ 
നടത്തുകയും ചെയ്യുന്നു. 
11അവരെന്നെ ഓടിച്ചു. ഇപ്പോള്‍ അവരെന്നെ 
വളഞ്ഞിരിക്കുന്നു. ആക്രമസജ്ജരുമാണവര്‍. 

2ഒരു മൃഗത്തെ കൊന്നുതിന്നാ൯ കാത്തിരിക്കു 
ന്ന സിംഹത്തെപ്പോലെയാണ്‌ ആ ദുഷ്ടന്മാര്‍. 
ആക്രമിക്കാന്‍ തയ്യാറെടുത്തുകൊണ്ട്‌ സിംഹങ്ങ 
ളെപ്പോലെ അവരൊളിക്കുന്നു. 

13യഹോവേ, എഴുന്നേറ്റ്‌ ശത്രുവിന്‍െറയടു 
ത്തേക്കു പോയി അവരെ കീഴടക്കിയാലും. നി 
നെറവാളുപയോഗിച്ച്‌ എന്നെ ദുഷ്ടന്മാരില്‍നി 
ന്നും രക്ഷിച്ചാലും. 

14യഹോവേ, നിന്‍െറ ശക്തികൊണ്ട്‌ ദുഷ്ട 
ന്മാരെ ജീവനുള്ളവരുടെ ദേശത്തുനിന്നും ഓടി 
ച്ചാലും. യഹോവേ, അനേകര്‍ സഹായത്തി 
നായി നിന്നെ സമീപിക്കുന്നു. ഈ ജീവിത 
ത്തില്‍ അവര്‍ക്കധിക മൊന്നുമില്ല. അവര്‍ക്കു 
ധാരാളം ഭക്ഷണംനല്‍കിയാലും. അവരുടെ കൂട്ടി 
കള്‍ക്കു വേണ്ടതൊക്കെ നല്‍കിയാലും. അവരു 
ടെയും കുട്ടികള്‍ക്കായി അവശേഷിക്കുന്ന വിധ 
ത്തില്‍ അവര്‍ക്കു സമൃദ്ധിയായി നല്‍കിയാലും. 

1ന്യായത്തിനായി ഞാന്‍ പ്രാര്‍ത്ഥിച്ചു. യ 
ഹോവേ, അതിനാല്‍ ഞാന്‍ നിനന്‍െറമുഖം കാ 
ണും. യഹോവേ, നിന്നെ കണ്ടുകൊണ്ട്‌ ഞാന്‍ 
സംതൂപ്തനായിത്തീരും. 











സങ്കീര്‍ത്തനം 18 
സംവിധായകന്‍. യഹോവയുടെ ദാസനാ 
യ ദാവീദിന്റെ ഗീതം. ശൌലില്‍നിന്സും 
മറ്റു ശത്രുക്കളില്‍നിന്നും യഹോവ ദാവീദിനെ 
രക്ഴിച്ചപ്പോള്‍ എഴുതിയതാണ്‌ ഈ ഗീതം. 
1അവ൯പറഞ്ഞു, “എന്‍െറ കരുത്തായ യഹോ 
വേ, ഞാന്‍ നിന്നെ സ്നേഹിക്കുന്നു!” 


സങ്കീര്‍ത്തനങ്ങള്‍ 18:2-34 


യഹോവ എന്‍െറ പാറയും എന്‍െറ കോട്ട 
യും എന്‍െറ അഭയസ്ഥാനവും ആകുന്നു.” 
എന്‍െറ ദൈവം എന്‍െറ പാറയാകുന്നു. സംര 
ക്ഷണത്തിനായി ഞാനവന്‍െറയടുത്തേക്കോടു 
ന്നു. ദൈവം എന്‍െറ കവചമാകുന്നു. അവന്‍െറ 
ശക്തി എന്നെ രക്ഷിക്കുന്നു. കുന്നുകള്‍ക്കുമുകളി 
ലുള്ള എന്‍െറ സങ്കേതമാണു യഹോവ. 

അവരെന്നെ പരിഹസിച്ചു. പക്ഷേ, സഹാ 
യത്തിനായി യഹോവയെ വിളിക്കുകയും ശത്രു 
ക്കളില്‍നിന്നും ഞാന്‍ രക്ഷപ്പെടുകയും ചെ 
യ്തു! 

ദ്ശത്രുക്കളെന്നെ കൊല്ലാന്‍ ശ്രമിക്കുകയായി 
രുന്നു! മരണത്തിന്‍െറ കയര്‍എനിക്കു ചുറ്റിലുമു 
ണ്ടായിരുന്നു. ഒരു വെള്ളപ്പൊക്കത്തില്‍പ്പെട്ട ഞാ 
൯ മരണക്കുഴിയിലേക്ക്‌ ഒഴുകുകയായിരുന്നു. 

തരണക്കയറുകള്‍ എനിക്കു ചുറ്റും ഉണ്ടായിരു 
ന്നു. മരണക്കെണികള്‍ എന്‍െറ മുമ്പില്‍ കിട 
ക്കുന്നു. 

കെണിയില്‍പ്പെട്ട ഞാന്‍ സഹായത്തിനായി 
യഹോവയെ വിളിച്ചു. അതെ, ഞാനെന്‍റെ 
ദൈവത്തെവിളിച്ചു. ദൈവം അവന്‍െറ ആലയ 
ത്തിലായിരുന്നു. എന്‍െറ ശബ്ദം അവന്‍കേട്ടു. 
സഹായത്തിനായുള്ള എന്‍െറ നിലവിളി അവ 
൯ കേട്ടു. 








ഭൂമിയുടെ അടിസ്ഥാനങ്ങള്‍ വിറകൊണ്ടു; 
സ്വര്‍ഗ്ഗത്തിന്‍റെ അടിത്തറകള്‍വിറച്ചു. എന്തെ 
ന്നാല്‍ യഹോവ കോപിച്ചിരുന്നു! 

ദൈവത്തിന്‍െറ മൂക്കില്‍നിന്നും പുകവന്നു. 
ദൈവത്തിന്‍െറ വായില്‍നിന്നും തീജ്വാലകള്‍. 
അവനില്‍നിന്നും തീപ്പൊരിപറന്നു. 

യഹോവ ആകാശംകീറിത്തുറന്ന്‌ ഇറങ്ങിവ 
ന്നു!കനത്തിരുണ്ട ഒരു മേഘത്തില്‍അവന്‍നിന്നു. 

10പറക്കുന്ന കെരുബുമാലാഖമാരുടെ പുറത്തു 
കയറി യഹോവ ആകാശത്തിലൂടെ പറക്കുക 
യായിരുന്നു. അവന്‍കാറ്റില്‍ ഉയരെകുതിച്ചു പറ 
ക്കുകയായിരുന്നു. 

11ഒരു കൂടാരംപോലെ തന്നെപൊതിഞ്ഞിരു 
ന്ന ഇരുണ്ടമേഘങ്ങളില്‍ യഹോവ മറഞ്ഞിരു 
ന്നു. കനത്ത ഇടിമേഘങ്ങള്‍ക്കിടയില്‍ അവന്‍ 
ഒളിച്ചിരുന്നു. 

12അനന്തരം, ദൈവത്തിന്‍െറ മിന്നുന്ന പ്രകാ 
ശം മേഘങ്ങള്‍ക്കിടയിലൂടെവന്നു. അപ്പോള്‍ 
ആലിപ്പഴം പൊഴിയുകയും മിന്നല്‍പ്പിണരുകള്‍ 
പായുകയും ചെയ്തു. 

13യഹോവ ആകാശത്തില്‍നിന്ന്‌ ഇടിമുഴക്കി! 
അത്യുന്നതനായ ദൈവം അവന്‍റെ ശബ്ദം 
കേള്‍പ്പിച്ചു. ആലിപ്പഴം പൊഴിച്ചിലും മിന്നല്‍ 
പ്പിണരുകളുമുണ്ടായി. 

14യഹോവ അമ്പുകളെയ്ത്‌ ശത്രുവിനെ ചി 
തറിച്ചു. യഹോവ അനവധി ഇടിമിന്നലൂകളയ 
യ്ക്കുകയും സംഭ്രാന്തരായ ജനം ചിതറിപ്പോവു 
കയും ചെയ്തു. 

15യഹോവേ, നിന്‍െറ ആജ്ഞ നീ പുറപ്പെടു 
വിച്ചു. കരുത്തുറ്റ ഒരു കാറ്റ്‌ ആഞ്ഞുവീശിത്തു 
ടങ്ങുകയും ചെയ്തു.* സമുദ്രത്തിലെ വെള്ളം 
തള്ളി മാറ്റപ്പെടുകയും നമുക്ക്‌ സമുദ്രത്തിന്‍െറ 
അടിത്തട്ട്‌ കാണാന്‍ കഴിയുകയും ചെയ്തു. 
ഭൂമിയുടെ അടിത്തറയും നമുക്കു കാണാറായി. 

1മുകളില്‍നിന്നു താഴേക്കെത്തിപ്പിടിച്ച്‌ യ 
ഹോവയെന്നെ രക്ഷിച്ചു. യഹോവ ആഴമുള്ള 








യഹോവേ, ... ചെയ്തു അഥവാ “യഹോവേ, നീ 
കഠിനമായി സംസാരിച്ചു, നിന്‍െറ മൂക്കില്‍നിന്നും 
ശ്വാസത്തിന്‍െറ കാറ്റ്‌ പുറത്തു വന്നൂ.” 





552 


വെള്ളത്തില്‍നിന്നും (ദുരിതം) എന്നെ പിടിച്ചു 
രക്ഷിച്ചു. 

1ശത്രുക്കള്‍ എന്നെക്കാള്‍ കരുത്തരായിരുന്നു. 
അവരെന്നെ വെറുത്തു. എന്‍െറ ശത്രുക്കള്‍ എ 
ന്നെക്കാള്‍ പ്രബലരായിരുന്നതിനാല്‍ ദൈവം 
എന്നെ രക്ഷിച്ചു. 

18എനിക്കു കുഴപ്പങ്ങളുണ്ടാവുകയും ശത്രുക്ക 
ളെന്നെ ആക്രമിക്കുകയുംചെയ്തു. എന്നാല്‍ എ 
ന്നെ സഹായിക്കാന്‍ യഹോവയുണ്ടായിരുന്നു! 

19യഹോവ എന്നെ സ്നേഹിക്കുന്നു. അതിനാ 
ല്‍ അവനെന്നെ രക്ഷപ്പെടുത്തി. എന്നെ അവ 
നൊരു സുരക്ഷിതസ്ഥലത്തേക്കു കൊണ്ടുപോ 
യി. 

24ഞാന്‍ നിഷ്കളങ്കനായതിനാല്‍ യഹോവ 
യെനിക്കു പ്രതിഫലം നല്‍കും. ഞാന്‍ തെറ്റായ 
തൊന്നും ചെയ്തില്ല. അതിനാല്‍ അവനെനിക്കു 
നന്മചെയും. 

2എന്തുകൊണ്ടെന്നാല്‍ ഞാന്‍ യഹോവയെ 
അനുസരിച്ചു! എന്‍െറ ദൈവത്തിനെതിരെ 
ഞാന്‍ പാപം ചെയ്തില്ല. 

2 യഹോവയുടെ തീരുമാനങ്ങള്‍ ഞാനെപ്പോ 
ഴും ഓര്‍മ്മിക്കുന്നു. അവന്‍െറ നിയമങ്ങള്‍ ഞാന 
നുസരിക്കുന്നു! 

2മഞാനവനന്‍െറ മുമ്പില്‍ ശുദ്ധനും വിശ്വസ്ത 
നുമാകുന്നു. തിന്മചെയ്യുന്നതില്‍നിന്നും ഞാന്‍ 
ഒഴിഞ്ഞുനിന്നു. 

24അതിനാല്‍ യഹോവയെനിക്കു പ്രതിഫലം 
തരും! എന്തെന്നാല്‍ ഞാന്‍ നിഷ്കളങ്കനാകുന്നു! 
ദൈവത്തിന്‍െറ ദൃഷ്ടിയില്‍, ഞാന്‍ തെറ്റൊന്നും 
ചെയ്തിട്ടില്ല, അതിനാലവന്‍ എനിക്കു നന്മ 
ചെയ്യും. 

2ട്യഹോവേ, ഒരുവന്‍ യഥാര്‍ത്ഥത്തില്‍ നി 
ന്നെ സ്നേഹിക്കുന്നുവെങ്കില്‍, നീ നിന്‍െറ 
സത്യമായ സ്നേഹം അവനോടു കാട്ടും. ഒരു 
വന്‍ നിന്നോടു സത്യസന്ധത പുലര്‍ത്തിയാല്‍ 
നീയും അവനോടു സത്യസന്ധത പുലര്‍ത്തും. 

2യഹോവേ, നല്ലവരും ശുദ്ധരുമായവരോടു 
നീ നല്ലവനും ശുദ്ധനുമാകുന്നു. പക്ഷേ ഏറ്റവും 
നീചന്മാരെയും ഏറ്റവും ചതിയന്മാരെയും 
കാള്‍ നീ സമര്‍ത്ഥനാണ്‌. 

27യഹോവേ, വിനീതരെ നീ സഹായി 
ക്കുന്നു. അഹങ്കാരികളെ നീ താഴ്ത്തുന്നു. 

22യഹോവേ, നീയെന്‍റെറ വിളക്കുകത്തിക്കു 
ന്നു. എന്‍െറ ദൈവം എനിക്കു ചുറ്റുമുള്ള ഇരുട്ടി 
ല്‍ വെളിച്ചമുണ്ടാക്കുന്നു. 

29യഹോവേ, നിറ്റ സഹായത്താല്‍ എനി 
ക്ക്‌ സൈനികരോടൊപ്പം ഓടാം. ദൈവത്തി 
ന്‍െറ സഹായത്താല്‍ ശത്രുദുര്‍ഗ്ഗങ്ങളില്‍ എനി 
ക്കു ചാടിക്കയറാം. 

ദൈവത്തിന്‍െറ വഴിതികവുള്ളതാകുന്നു. യ 
ഹോവയുടെ വചനം പരീക്ഷിക്കപ്പെട്ടിരിക്കു 
ന്നു. തന്നെ വിശ്വസിക്കുന്നവരെ അവന്‍ സംര 
ക്ഷിക്കുന്നു. 

31യഹോവയൊഴികെ മറ്റൊരു ദൈവമില്ല. ന 
മ്മുടെ ദൈവമൊഴികെ മറ്റൊരു പാറയില്ല. 

32ദൈവം എനിക്കു ശക്തിതരുന്നു. ഒരു ശുദ്ധജീ 
വിതംനയിക്കാന്‍ അവനെന്നെ സഹായിക്കുന്നു. 

ഒരു മാനിനെപ്പോലെ വേഗത്തിലോടാ൯ 
ദൈവമെന്നെ സഹായിക്കുന്നു. ഉന്നതസ്ഥലങ്ങ 
ളില്‍ ഉറച്ചുനില്‍ക്കാന്‍ അവന്‍ എന്നെ പ്രാപ്ത 
നാക്കുന്നു. 

34ദൈവമെനിക്കു യുദ്ധപരിശീലനം തരുന്നു. 
അതിനാലെന്‍െറെ കൈകള്‍ക്ക്‌ ശക്തമായൊര 
ന്വെയ്യാ൯ കഴിയും. 


























553 


ദൈവമേ, നീയെന്നെ സംരക്ഷിക്കുകയും 
വിജയിക്കാന്‍ സഹായിക്കുകയും ചെയ്തു. 
നിന്‍െറ വലതുകരം കൊണ്ടു നീയെന്നെതാങ്ങി. 
ശത്രുക്കളെ തോല്ലിക്കാന്‍ നീയെന്നെ സഹായി 
ച്ചു. 
36ഇടറിവീഴാതെ എനിക്കുവേഗത്തില്‍ നടക്കേ 
ണ്ടതിന്‌ എന്‍െറ കാലുകളെയും കണങ്കാലുക 
ളെയും ശക്തമാക്കേണമേ. 

37അപ്പോഴെനിക്ക്‌ ശത്രുക്കളെ ഓടിച്ചു പിടി 
ക്കാം. അവര്‍ നശിപ്പിക്കപ്പെടുംവരെ ഞാന്‍ തിരി 
ചുവരില്ല. 

38ഞാനെന്‍െറ ശത്രുക്കളെ തോല്പിക്കും. അവര്‍ 
വീണ്ടും എഴുന്നേല്‍ക്കരുത്‌. എന്‍െറ ശത്രുക്കളെ 
ല്ലാം എന്‍െറ കാല്‍ക്കീഴിലാകും. 

39ദൈവമേ, യുദ്ധത്തില്‍ നീയെന്നെ ശക്തനാ 
ക്കി. ശത്രുക്കളെ നീയെനിക്കു മുമ്പില്‍ വീഴ്ത്തി. 

44 എന്‍െറ ശത്രുവിന്‍റെ കഴുത്തില്‍ അടി 
ക്കാന്‍ നീയെനിക്കവസരം തന്നു. എനെറെ എതി 
രാളിയെ ഞാന്‍സംഹരിക്കുകയും ചെയ്തു! 

4 എന്‍െറ ശത്രുക്കള്‍ സഹായത്തിനായി 
വിളിച്ചു. പക്ഷേ അവരെ രക്ഷിക്കാന്‍ ആരുമു 
ണ്ടായിരുന്നില്ല. അവര്‍ യഹോവയെ പോലും 





സങ്കീര്‍ത്തനങ്ങള്‍ 18:35-20:3 


ദൈവത്തിന്‍െറ ശക്തിയെല്പറ്റി കൂടുതല്‍ കൂടു 
തല്‍ വെളിപ്പെടുത്തുന്നു. 

ദ്പ്രഭാഷണമോ വാക്കുകളോ നിനക്ക്‌ യഥാര്‍ 
ത്ഥത്തില്‍ കേള്‍ക്കാനാകില്ല. നമുക്കു കേള്‍ക്കാ 
വുന്നഒരു ശബ്ദവും അവരുണ്ടാക്കുന്നില്ല. 

പക്ഷേ അവരുടെ “ശബ്ദം” ലോകത്തിലെ 
മ്പാടും പോകുന്നു. അവരുടെ “വാക്കുകള്‍” ഭൂമി 
യുടെഅറ്റത്തോളം പോകുന്നു. ആകാശം സൂര്യ 
ന്‍െറ വീടുപോലെ. 

ക്രിടപ്പറയില്‍നിന്നും ആഹറ്റാദത്തോടെ വരു 
ന്നവരനെപ്പോലെ സൂര്യനെത്തുന്നു. മത്സരത്തി 
ലോടുന്ന കായികതാരത്തെപ്പോലെ സൂര്യന്‍ 
ആകാശത്തിനു കുറുകെയുള്ള തന്‍െറ യാത്രയാ 
രംഭിക്കുന്നു. 

സൂര്യന്‍ ആകാശത്തിന്‍െറ ഒരറ്റത്ത്‌ ആരംഭി 
ക്കുകയും മറ്റേയറ്റത്തേക്ക്‌ ഓടുകയും ചെയ്യുന്നു. 
അവന്‍െറ ചൂടില്‍ നിന്ന്‌ ഒന്നും മറയ്ക്കാനാവി 
ല്ല. യഹോവയുടെ ഉപദേശങ്ങളും അങ്ങനെ 
തന്നെ. 

"യഹോവയുടെ ഉപദേശങ്ങള്‍ തികവുള്ളതാ 
കുന്നു. ദൈവത്തിന്‍െറ ജനതയ്ക്ക്‌ അവ കരുത്തു 
പകരുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വസ 








വിളിച്ചു. പക്ഷേ അവന്‍ അവര്‍ക്കു മറുപടി 
നല്‍കിയില്ല. 

എന്‍െറ ശത്രുക്കളെ ഞാന്‍ കഷണങ്ങളാക്കി. 
കാറ്റില്‍ പറക്കുന്നപൊടി പോലെയായി അവ 
൪.അവരെ ഞാന്‍ തവിടുപൊടിയാക്കി. 

43എനിക്കെതിരെ പോരടിക്കുന്നവരില്‍നി 
ന്നും എന്നെ രക്ഷിച്ചാലും. എന്നെ ആ രാജ്യങ്ങ 
ളുടെ നേതാവാക്കുക. ഞാനറിയുകപോലുമി 
ല്ലാത്തവരെന്നെ സേവിക്കും. 

44അവര്‍ എന്നെപ്പറ്റി കേള്‍ക്കുകയും വേഗം 
എന്നെ അനുസരിക്കുകയും ചെയ്യും. ആ വിദേ 
ശികള്‍ എന്നെ ഭയപ്പെടും. 

ആ വിദേശികള്‍ ഭയംകൊണ്ട്‌ ആത്മവീര്യം 
നഷ്ടപ്പെട്ടവരാകും. അവര്‍ ഭയന്നുവിറച്ച്‌ അവ 
രുടെ ഒളിസങ്കേതങ്ങളില്‍നിന്ന്‌ പുറത്തുവരും. 

4യേഹോവ ജീവിക്കുന്നു! എന്‍െറ പാറയെ 
ഞാന്‍ വാഴ്ത്തുന്നു. ദൈവം എന്‍െറ രക്ഷകനാ 
കുന്നു. അവന്‍ മഹാദൈവമാകുന്നു! 

4?എനന്‍െറ ശത്രുക്കളെ ദൈവം എനിക്കുവേണ്ടി 
ശിക്ഷിച്ചു. അവന്‍ രാഷ്ട്രങ്ങളെ എന്‍െറ നിയ 
ന്രണത്തിന്‍കീഴിലാക്കി. 

യഹോവേ, നീയെന്നെ ശത്രുക്കളില്‍നിന്നും 
രക്ഷിച്ചു. എനിക്കെതിരായി വന്ന ജനങ്ങളെ 
തോല്ലിക്കാന്‍ നീയെന്നെ സഹായിച്ചു. ക്രൂരന്മാ 
രില്‍ എന്നെരക്ഷിച്ചവ൯ നീയാകുന്നു. 

യഹോവേ, അതിനാലാണ്‌ രാഷ്ട്രങ്ങള്‍ക്കി 
ടയില്‍ ഞാന്‍ നിന്നെ സ്തുതിക്കുന്നതും നിന്‍െറ 
നാമത്തില്‍ ഗീതങ്ങള്‍ പാടുന്നതും. 

ടിതന്‍െറ രാജാവിനെ പല യുദ്ധങ്ങളും ജയി 
ക്കാന്‍ യഹോവ സഹായിക്കുന്നു! തന്‍െറ അഭി 
ഷിക്തനായരാജാവിനോടു തന്‍െറ സത്യമായ 
സ്നേഹം അവന്‍ കാണിക്കുന്നു. ദാവീദിനോടും 
അവന്‍െറ പിന്‍ഗാമികളോടും അവനെന്നും വി 
ശ്വസ്തനായിരിക്കും! 











സങ്കീര്‍ത്തനം 19 
സംവിധായകന്‍. ദാവീദിന്റെ ഒരു ഗാനം. 
സ്വര്‍ഗ്ഗങ്ങള്‍ ദൈവത്തിന്‍െറ തേജസ്സിനെ 

റ്റിപറയുന്നു. ആകാശങ്ങള്‍ അവന്‍െറ കൈകള്‍ 

സൃഷ്ടിച്ച നല്പകാര്യങ്ങളെപ്പുറ്റി പറയുന്നു. 
മോരോ പൂതിയ ദിവസവും സൃഷ്ടിയെക്കുറി 

ച്‌ കൂടുതല്‍ കഥപറയുന്നു. ഓരോരാത്രിയും 


നീയമാകുന്നു. അത്‌ അല്പബുദ്ധികളെ ജ്ഞാനി 
കളാകാ൯ സഹായിക്കുന്നു. 

&തഹോവയുടെ നിയമങ്ങള്‍ ശരിയായവയാ 
കുന്നു. അത്‌ ജനങ്ങളെ സന്തോഷിപ്പിക്കുന്നു. 
യഹോവയുടെ കല്പനകള്‍ നിര്‍മ്മലമാകുന്നു. 

യഹോവയെ ഭയപ്പെടുന്നത്‌ ശുദ്ധവും എ 
ന്നെന്നും നിലനില്‍ക്കുന്നതുമാകുന്നു. യഹോവ 
യുടെ ന്യായവിധികള്‍ നിര്‍മ്മലവും ന്യായവു 
മാകുന്നു. അവപൂര്‍ണ്ണമായും ശരിതന്നെ. 

10ഏറ്റവും നല്ല സ്വര്‍ണ്ണത്തെക്കാള്‍ വിലപിടി 
ച്ചതാണ്‌ യഹോവയുടെ ഉപദേശങ്ങള്‍. അവ 
തേനടയില്‍നിന്നും പൊഴിയുന്ന ഏറ്റവും നല്ല 
തേനിനെക്കാള്‍ മാധുര്യമുള്ളതുമാകുന്നു. 

1യഹോവയുടെ വചനങ്ങള്‍ അവന്‍െറദാസ 
നെ താക്കീതുചെയ്യുന്നു. അവയെ അനുസരിക്കു 
ന്നതില്‍ നിന്നാണ്‌ നല്ല കാര്യങ്ങളുണ്ടാകുന്നത്‌. 

12യഹോവേ, സ്വന്തം തെറ്റുകളെകാണാന്‍ ആ 
ര്‍ക്കും കഴിയില്ല. അതിനാല്‍, രഹസ്യപാപങ്ങള്‍ 
ചെയ്യാന്‍ എന്നെ അനുവദിക്കരുതേ. 

1ഞാനറിഞ്ഞുകൊണ്ട്‌ പാപങ്ങള്‍ ചെയ്യുന്ന 
തുതടയേണമേ. ആ പാപങ്ങള്‍ എന്നെ ഭരിക്കാ 
തിരിക്കേണമേ. നിറ്റ സഹായമുണ്ടെങ്കില്‍ 
എനിക്ക്‌ നിര്‍മ്മലനും പാപവിമുക്തനുമായിരി 
ക്കാം. 4എനന്‍െെറ വാക്കും ചിന്തയുംനിന്നെ പ്രീതി 
പ്പെടുത്തിയെങ്കില്‍ എന്നു ഞാനാശിക്കുന്നു. യ 
ഹോവേ, നീയെന്റെ പാറയാകുന്നു. നീയാ 
ണെനന്‍െറ രക്ഷകന്‍. 











സങ്കീര്‍ത്തനം 20 
സംവിധായകന്‍. ദാവീദിന്റെ ഒരു ഗാനം. 
1ദുരിതങ്ങളുണ്ടാകുമ്പോള്‍ സഹായത്തിനുള്ള 
നിന്‍െറ വിളിക്ക്‌ യഹോവ മറുപടി തരട്ടെ. 
യാ ക്കോബിന്‍െറെ ദൈവം നിന്നെ സംരക്ഷി 
ക്കട്ടെ. യാക്കോബിന്‍റെ ദൈവം നിന്‍െറ നാമ 
ത്തെ പുകഴ്ത്തട്ടെ. 

2ദൈവം തന്‍െറ വിശുദ്ധമന്ദിരത്തില്‍ നിന്നും 
നിനക്കു സഹായമയയ്ക്കട്ടെ. സീയോനില്‍നി 
ന്നും അവന്‍ നിന്നെസഹായിക്കട്ടെ. 

നിന്‍െറ വഴിപാടുകളെല്ലാം ദൈവം ഓര്‍മ്മി 
ക്കട്ടെ. നിന്‍െറ ബലികളെല്ലാം അവന്‍ സ്വീകരി 
ക്കട്ടെ. 


സങ്കീര്‍ത്തനങ്ങള്‍ 20:4-22:10 


നിനക്ക്‌ യഥാര്‍ത്ഥത്തില്‍ വേണ്ടത്‌ ദൈവം 
തരട്ടെ. നിന്‍െറ പദ്ധതികള്‍ അവന്‍ വിജയിപ്പി 
ക്കട്ടെ. 

ദൈവം നിന്നെ സഹായിക്കുമ്പോള്‍ ഞങ്ങള്‍ 
സന്തോഷിക്കും. ദൈവത്തിന്‍െറ നാമത്തെ നമു 
ക്കുവാഴ്ത്താം. നീ ചോദിക്കുന്നതെല്ലാം യഹോ 
വ നിനക്കുതരട്ടെ. 

ഞാന്‍ തെരഞ്ഞെടുത്ത രാജാവിനെ 
യഹോവ സഹായിക്കുന്നുണ്ടെന്നെനിക്കറിയാം. 
ദൈവം തന്‍െറ വിശുദ്ധസ്വര്‍ഗ്ഗത്തിലായിരുന്നു. 
തന്‍െറ തെരഞ്ഞെടുക്കപ്പെട്ട രാജാവിന്‌ അവന്‍ 
മറുപടി നല്‍കുകയും ചെയ്തു. രാജാവിനെ 
രക്ഷിക്കാന്‍ ദൈവം തന്‍െറ മഹാശക്തി ഉപ 
യോഗിച്ചു. 

"ചിലര്‍ തങ്ങളുടെ തേരുകളെ ആശ്രയിക്കുന്നു. 
ചിലര്‍ തങ്ങളുടെ ഭടന്മാരെയും. പക്ഷേ ഞങ്ങള്‍ 
ഞങ്ങളുടെ ദൈവത്തില്‍ ആശ്രയിക്കുകയും അ 
വന്‍റെറ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെ 
യുന്നു! 

ആ അന്യര്‍ പരാജിതരാവുകയും യുദ്ധ 
ത്തില്‍ വധിക്കപ്പെടുകയും ചെയ്തു. പക്ഷേ 
ഞങ്ങള്‍ ജയിച്ചു! ഞങ്ങളാണു വിജയികള്‍! 

തന്‍െറ തെരഞ്ഞെടുക്കപ്പെട്ട രാജാവിനെ യ 
ഹോവ രക്ഷിച്ചു. ദൈവത്തിന്‍െറ തെരഞ്ഞെടു 
ക്കപ്പെട്ട രാജാവ്‌ സഹായത്തിനായി വിളിക്കുക 
യും ദൈവം മറുപടി നല്‍കുകയും ചെയ്തു. 





സങ്കീര്‍ത്തനം 21 
സംവിധായകന്‍. ദാവീദിന്റെ ഒരു ഗാനം. 
1യഹോവേ, നിന്‍െറകരുത്ത്‌ രാജാവിനെ സ 
ന്തോഷിപ്പിക്കുന്നു. നീ രക്ഷിക്കുമ്പോളാണവന്‍ 
അത്രത്തോളം ആഹ്ാദിക്കുന്നത്‌. 

രാജാവിന്‌ അവന്‍ ആഗ്രഹിക്കുന്നതെല്ലാം 
നീ കൊടുത്തു. യഹോവേ, രാജാവ്‌ ചിലതൊ 
ക്കെ ആവശ്യപ്പെട്ടു, അതൊക്കെ നീ നല്‍കുക 
യും ചെയ്തു. 

യഹോവേ, രാജാവിനെ യഥാര്‍ത്ഥത്തില്‍ 
നീ അനുഗ്രഹിച്ചു. അവന്‍െറ ശിരസ്സില്‍ നീ 
സ്വര്‍ണ്ണകിരീടമണിയിച്ചു. 

ദൈവമേ, നിന്നോടവന്‍ ജീവിതം ചോദിച്ചു. 
നീയവനതു കൊടുക്കുകയും ചെയ്തു! എന്നെ 
ന്നേയ്ക്കും, എക്കാലവും തുടരുന്ന നീണ്ട ജീവി 
തം നീ അവനുനല്‍കി. 

ടരാജാവിനെ നീ വിജയത്തിലേക്കു നയിക്കു 
കയും അവന്‍ വലിയ തേജസ്സു നല്‍കുകയും 
ചെയ്തു. അവന്‍ നീ ബഹുമാനവും മഹത്വവും 
നല്‍കി. 

ദൈവമേ, രാജാവിനെ നീ എന്നേക്കും അനു 
ഗ്രഹിച്ചിരിക്കുന്നു. നിന്‍െറ മുഖം ദര്‍ശിക്കുന്നത്‌ 
രാജാവിനെ ആനന്ദിച്ചിക്കുന്നു. 

രാജാവ്‌ യഹോവയില്‍ വിശ്വസിക്കുന്നു. അ 
ത്യുന്നതനായ ദൈവം അവനെ നിരാശപ്പെടു 
ത്തുകയില്ല. 

8ദൈവമേ, നീ ശക്തനാണെന്ന്‌ നിന്‍െറ ശത്രു 
ക്കള്‍ക്കു മൂഴുവന്‍ നീ കാട്ടിക്കൊടുക്കും. നിന്‍െറ 
ശക്തിനിന്നെ വെറുക്കുന്നവരെ തോല്ലിക്കും. 

യഹോവേ, നീ രാജാവിനോടൊപ്പമുള്ളപ്പോ 
ള്‍ എല്ലാം ദഹിപ്പിക്കുന്ന എരിയുന്ന ചുളപോ 
ലെയാണവന്‍. അവന്‍െറ കോപം ആളുന്ന 
അഗ്നിപോലെ, തന്‍െറ ശത്രുക്കളെ അവന്‍ 
നശിപ്പിക്കും. 

10അവന്‍െറ ശത്രുക്കളുടെ കുടുംബങ്ങള്‍ നശി 
പ്പിക്കപ്പെടും. അവര്‍ ഭൂമിയില്‍നിന്ന്‌ തുടച്ചു 
മാറ്റപ്പെടും. 























554 


1എന്തുകൊണ്ടെന്നാല്‍, യഹോവേ, അവര്‍ 
നിനക്കെതിരെ ഗൂഡാലോചന നടത്തി. തിന്മ 
കള്‍ചെയ്യാനവര്‍ ആലോചിച്ചെങ്കിലും വിജയി 
ചില്ല. 

12യഹോവേ, അവരെ നീ നിന്‍െറ അടിമക 
ളാക്കി. അവരെ നീ കയറുകൊണ്ടു കൂട്ടിക്കെട്ടി. 
അവരുടെ കഴുത്തില്‍ നീ കയറിട്ടു. അടിമകളെ 
പ്പോലെ നീ അവരെ കുമ്പിടീച്ചു. 

യഹോവേ, നിന്‍െറ ശക്തിനിമിത്തം നീ 
സ്തുതിക്കപ്പെടട്ടെ! ഞങ്ങള്‍ നിന്‍െറ മഹത്വ 
ത്തെക്കുറിച്ച്‌ പാടുകയും സംഗീതോപകരണ 
ങ്ങള്‍ മീട്ടുകയും ചെയും! 





സങ്കീര്‍ത്തനം 22 

സംവിധായകന്‍. “ഇദയത്തിന്റെ പേടമാ൯” 

എന്ന രാഗത്തില്‍ ദാവീദിന്റെ ഒരു ഗാനം. 

1'൭നന്‍്റെ ദൈവമേ, എന്‍െറ ദൈവമേ! നീയെ 
ന്നെ കൈവിട്ടതെന്ത്‌? എന്നെ രക്ഷിക്കാന്‍ കഴി 
യാത്തത്ര ദൂരെയാണു നീ! സഹായത്തിനായു 
ള്ള എന്‍െറ നിലവിളികള്‍ കേള്‍ക്കാന്‍ കഴിയാ 
ത്തത്ര ദൂരെയാണു നീ! 

2എനന്‍െറെദെവമേ, പകല്‍ സമയത്ത്‌ സഹാ 
യത്തിനു ഞാന്‍ നിന്നെ വിളിച്ചു. പക്ഷേ നീ 
വിളികേട്ടില്ല. രാത്രിയിലും നിന്നെ ഞാന്‍ 
വിളിച്ചു കൊണ്ടേയിരുന്നു. 

3ദൈവമേ, വിശുദ്ധനായവന്‍ നീയാകുന്നു. 
നീ രാജാവായിരിക്കുന്നു. യിസ്രായേലിന്‍റെ 
സ്തുതികള്‍ക്കുമേല്‍ നീ സിംഹാസസസ്ഥനാ 
യിരിക്കുന്നു. 

ഞങ്ങളുടെ പൂര്‍വ്വികര്‍ നിന്നെ ആശ്രയിച്ചു. 
അതെ, ദൈവമേ, അവര്‍ നിന്നില്‍ ആശ്രയിച്ചു. 
നീ അവരെ രക്ഷിക്കുകയും ചെയ്തു. 

ദൈവമേ, ഞങ്ങളുടെ പൂര്‍വ്വികര്‍ സഹായ 
ത്തിനായി നിന്നെ വിളിക്കുകയും അവര്‍ ശത്രു 
ക്കളില്‍നിന്നും രക്ഷപെടുകയും ചെയ്തു. അ 
വര്‍ നിന്നെ ആശ്രയിച്ചു അവര്‍ നിരാശിതരുമാ 
യില്ല! 

അതിനാല്‍, ഞാനൊരു പുഴുവാണ്‌, മനുഷ്യ 
നല്ല. ആളുകള്‍ എന്നെപ്പറ്റി ലജ്ജിച്ചു. അവരെ 
ന്നെ നിന്ദിക്കുന്നു. 

"എന്നെ നോക്കുന്നവര്‍ എന്നെ പരിഹസിക്കു 
ന്നു. അവര്‍ തലകുലുക്കുകയും എനിക്കുനേരെ 
തങ്ങളുടെ നാവുകള്‍ നീട്ടുകയും ചെയ്യുന്നു. * 

അവരെന്നോടു പറയുന്നു: യഹോവയെ 
സഹായത്തിനു വിളിക്കുക. അവന്‍ നിന്നെ 
രക്ഷിക്കട്ടെ. അവനു നിന്നോടത്രയ്ക്കു സ്നേഹ 
മുണ്ടെങ്കില്‍ തീര്‍ച്ചയായും അവന്‍ നിന്നെ രക്ഷി 
ക്കും!” 

ദൈവമേ, യഥാര്‍ത്ഥത്തില്‍ ഞാന്‍ ആശ്ര 
യിക്കുന്ന ഒരുവന്‍ നീയാണെന്നതാണു സത്യം. 
പിറന്നനാള്‍ മുതല്‍ നീയെന്നെ പരിപാലിക്കു 
ന്നു. അമ്മയുടെ മുലകുടിച്ചുകൊണ്ടിരുന്നപ്പോ 
ഴും നീയാണെന്നെ ആശ്വസിപ്പിച്ചതും എനിക്കു 
റപ്പു തന്നതും. 

10പിറന്നനാള്‍ മുതല്‍ക്കു നീയായിരുന്നെനെറ 
ദൈവം. ഗര്‍ഭപാത്രത്തില്‍നിന്നും പുറത്തുവന്ന 
പ്പോള്‍ മുതല്‍ ഞാന്‍ നിന്‍െറ പരിരക്ഷണത്തി 
ലാണ്‌. 




















നാവുകള്‍ ... ചെയ്യുന്നു ആളുകള്‍ തങ്ങളുടെ 
അനിഷ്ടമോ വെറുപ്പോ നാണക്കേടോ പ്രകടിപ്പി 
ക്കാനുപയോഗിച്ചിരുന്ന അടയാളങ്ങളായിരുന്നു 


ഇത്‌. 





555 


1അതിനാല്‍ ദൈവമേ, എന്നെ കൈവിട 
രുതേ! കുഴപ്പങ്ങളടുത്തിരിക്കുന്നു. എന്നെ സഹാ 
യിക്കാ൯ ആരുമില്പതാനും. 

12എനിക്കുചുറ്റും ആളുകളുണ്ട്‌. എന്നെ ചുഴലു 
ന്നശക്തരായ കാളകളെപ്പോലെയാണവര്‍. 

13അലറുകയും ഇരയെ കടിച്ചുകീറുകയും 
ചെയുന്ന സിംഹത്തെപ്പോലെ പിളര്‍ന്ന വായ 
കളാണവരുടേത്‌. 

14എന്‍െറശക്തി നിലത്തൊഴിച്ചവെള്ളം പോ 
ലെവറ്റി. എന്‍െറ അസ്ഥികളെല്ലാം വേര്‍പെട്ടി 
രിക്കുന്നു. എനെറെ ധൈര്യം ചോര്‍ന്നുപോയി! 

പൊട്ടിയ മണ്‍പാത്രംപോലെ എന്‍െറ 
വായ്‌ വരണ്ടിരിക്കുന്നു. എന്‍െറനാവ്‌ അണ്ണാ 
ക്കില്‍ ഒട്ടിപ്പിടിക്കുന്നു. “മരണത്തിന്‍െറ പൊടി 
യില്‍” നീയെന്നെ ഇട്ടിരിക്കുന്നു. 

16“നായ്ക്കള്‍” എനിക്കുചുറ്റിലും കൂടിയിരിക്കു 
ന്നു. ദുഷ്ടരുടെ സംഘം എന്നെ കെണിയിലാ 
ക്കിയിരിക്കുന്നു. എനെറെ കൈകാലുകള്‍ അവര്‍ 
തുളചിരിക്കുന്നു. * 

17൭നിക്കെ൯െറെ അസ്ഥികള്‍ കാണാനാകു 
ന്നു. ജനം എന്നെതുറിച്ചുനോക്കുകയും ചെയ്യു 
ന്നു!ഃഅവര്‍എന്നെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു! 

18എനന്‍െറെവസ്തരങ്ങള്‍ അവര്‍ വീതം വയ്ക്കു 
കയാണ്‌. എന്‍െറ മേലങ്കിക്കായി അവര്‍ നറുക്കി 
ടുന്നു. 

19യഹോവേ, എന്നെ കൈവെടിയരുതേ! നീ 
യാണെന്‍െറ ശക്തി. വേഗം എന്നെ രക്ഷിച്ചാ 
ലും! 

27യഹോവേ, എന്‍െറ ജീവനെ വാളില്‍നി 
ന്നും രക്ഷിച്ചാലും. എന്‍െറ വിലയേറിയ ജീവി 
തത്തെ ആ നായ്ക്കളില്‍നിന്നും രക്ഷിക്കേണമേ. 

21സിംഹത്തിന്‍െറ വായില്‍നിന്നും എന്നെ ര 
ക്ഷിച്ചാലും. കാളകളുടെ കൊമ്പില്‍നിന്നും എ 
ന്നെ സംരക്ഷിച്ചാലും. 

22യഹോവേ, നിന്നെപ്പറ്റി ഞാനെന്‍റെ സ 
ഹോദരന്മാരോടു പറയും. മഹാസഭയില്‍ നി 
ന്നെ ഞാന്‍ സ്തുതിക്കും. 

23അവനെ ആരാധിക്കുന്നവരേ, നിങ്ങളവനെ 
വാഴ്ത്തുവിന്‍! യിസ്രായേലിന്‍െറ പിന്‍ഗാമിക 
ളേ, യഹോവയെ മഹത്വപ്പെടുത്തുക! മുഴുവന്‍ 
യിസ്രായേലുകാരേ, യഹോവയെ ഭയക്കുകയും 
ആദരിക്കുകയും ചെയ്യുക. 

24എന്തുകൊണ്ടെന്നാല്‍, ദുരിതങ്ങളില്‍പ്പെട്ട 
പാവങ്ങളെ യഹോവ സഹായിക്കുന്നു. അവ 
രെപ്പറ്റി യഹോവയ്ക്കു ലജ്ജയില്ല. അവനവരെ 
വെറുക്കുന്നില്ല. ജനങ്ങള്‍ സഹായത്തിനായി 
വിളിക്കുമ്പോള്‍ അവന്‍ അവരില്‍ നിന്നും ഒളി 
ച്ചിരിക്കുകയില്ല. 

2മ5യഹോവേ, മഹാസഭയില്‍ എന്‍െറ പ്രശം 
സ നിന്നില്‍നിന്നുവരുന്നു. ആരാധകരുടെ മുഴു 
വന്‍ മുമ്പില്‍വച്ച്‌ ഞാന്‍ നേര്‍ന്ന ബലികള്‍ 
ഞാനര്‍പ്പിക്കും. 

2%പാവപ്പെട്ടവരേ, വരുവിന്‍, തിന്നുവിന്‍, സം 
രൂപ്തരാകുവിന്‍. യഹോവയെത്തേടി വന്നവ 
രേ, അവനെ വാഴ്ത്തുക! നിങ്ങളുടെ ഹൃദയം 
എന്നെന്നേക്കും ആനന്ദിക്കട്ടെ!* 

2മ7വിദൂരരാഷ്ട്രങ്ങളിലെ ജനങ്ങള്‍ മുഴുവനും 

















ഒരു ... തുളച്ചിരിക്കുന്നു എന്‍െറ കൈകളും കാല്ലാ 
ദങ്ങളും അവന്‍ തുളച്ചു” എന്നാണു ഗ്രീക്കുപാഠം. 
ചെറിയൊരു മാറ്റം വരുത്തിയാല്‍ എബ്രായഭാഷ 
യില്‍ “ഒരു സിംഹത്തെപ്പോലെ” എന്നതിന്‌ “അവന്‍ 
തുളച്ചു” അഥവാ “അവര്‍ കുഴിച്ചു” എന്നും അര്‍ത്ഥ 
മാകും. 





ആനന്ദിക്കട്ടെ “ജീവിക്കുക” എന്നര്‍ത്ഥം. 


സങ്കീര്‍ത്തനങ്ങള്‍ 22:11-24:5 


യഹോവയെ ഓര്‍മ്മിക്കുകയും അവനിലേക്കു 
തിരിച്ചുവരികയും ചെയ്യട്ടെ. മുഴുവന്‍ വിദേശി 
കളും യഹോവയെ ആരാധിക്കട്ടെ. 
24എന്തുകൊണ്ടെന്നാല്‍, യഹോവയാകുന്നു 
രാജാവ്‌. എല്ലാ രാഷ്ട്രങ്ങളെയും അവന്‍ ഭരി 
ക്കുന്നു. 
ഭൂമിയിലെ നല്ല വിളവുമുഴുവനും തിന്ന 
കരുത്തരും ആരോഗ്യവാന്മാരുമായ ജനങ്ങള്‍ 
ദൈവത്തിനുമുമ്പില്‍ നമസ്കരിക്കും. മരിക്കാനി 
രിക്കുന്നവരും മരിച്ചു കഴിഞ്ഞവരും ദൈവത്തി 
നു മുമ്പില്‍ കുമ്പിടും! 
3ഭാവിയില്‍ ഞങ്ങളുടെ പിന്‍ഗാമികള്‍ യ 
ഹോവയെ ശുശ്രൂഷിക്കും. ആളുകള്‍ അവനെപ്പ 
റ്റി എന്നും പറയും. 
31ഓരോതലമുറയും അവരുടെകുൂട്ടികളോട യ 
ഹോവയുടെ സല്‍പ്രവൃത്തികളെപ്പറ്റി പ്രസ്താ 
വിക്കും. 














സങ്കീര്‍ത്തനം 23 
ദാവീദിന്റെ ഒരു ഗാനം. 

യഹോവ എന്‍െറ ഇടയനാകുന്നു. വേണ്ടെ 
തെല്ലാം എനിക്ക്‌ എപ്പോഴും ഉണ്ടായിരിക്കും. 

പച്ചപ്പുല്‍മേട്ടിൽല്‍ അവനെന്നെ കിടത്തുന്നു. 
ശാന്തമായ ജലാശയങ്ങളിലേക്ക്‌ അവനെന്നെ 
നയിച്ചു കൊണ്ടുപോകുന്നു. 

3അവനന്‍െറ നാമത്തിന്‍െറെ നന്മയ്ക്ക്‌ എന്‍െറ 
പ്രാണനു അവന്‍ പുതുശക്തിനല്‍കുന്നു. അവ 
൯ സത്യമായും നന്മനിറഞ്ഞവനെന്നു കാണി 
ഓന്‍ അവനെന്നെ നന്മയുടെ പാതയിലൂടെ 
നയിക്കുന്നു. 

ദ്്ഛരണത്തിനന്‍െറ ഇരുണ്ട താഴ്വരയിലൂടെ നട 
ന്നാല്‍പ്പോലും ഒരപകടത്തെപ്പറ്റിയും എനിക്കു 
ഭയമുണ്ടാകുകയില്ല. എന്തെന്നാല്‍, യഹോവേ, 
നീ എന്നോടൊപച്പമുണ്ട. നിന്‍െറവടിയും കോ 
ലും എന്നെ ആശ്വസിപ്പിക്കുന്നു. 
ടയഹോവേ, എന്‍െറശത്രുക്കളുടെ മുമ്പില്‍ നീ 
എനിക്കായി മേശ ഒരുക്കിയിരിക്കുന്നു. എന്‍െറ 
തലയില്‍ നീ തൈലമൊഴിച്ചു. എന്‍െറ പാന 
പാത്രം നിറഞ്ഞു കവിയുന്നു. 

ഇനിയുള്ള എന്‍െറ ജീവിതകാലത്ത്‌ 
നന്മയും കരുണയും എന്നോടൊപ്പമുണ്ടാകും. 
വളരെ നീ ണ്ുകാലം ഞാന്‍ യഹോവയുടെ 
ആലയത്തി ലിരിക്കുകയും ചെയ്യും. 





സങ്കീര്‍ത്തനം 24 
ദാവീദിന്റെ ഒരു ഗാനം. 

ഭൂമിയും അതിലുള്ള സകലതും യഹോവ 
യ്ക്കുള്ളതാകുന്നു. ലോകവും അതില്‍ വസിക്കു 

ന്ന എല്ലാവരും അവന്റേതാണ്‌. 
യഹോവ സമുദ്രത്തിനുമീതെ ഭൂമിയെ നിര്‍ 
മ്മിച്ചു. നദികള്‍ക്കുമേല്‍ അവനതിനെ നിര്‍മ്മി 
ച്ചു. 
യഹോവയുടെ പര്‍വ്വതത്തിലേക്കു പോകു 
വാന്‍ ആര്‍ക്കാണുകഴിയുക? യഹോവയുടെ വി 
ശുദ്ധആലയത്തില്‍നിന്ന്‌ ആരാധിക്കാന്‍ ആര്‍ 
ക്കാണു കഴിയുക? 
ദോഷം ചെയ്യാത്തവര്‍, നിര്‍മ്മലഹൃദയര്‍, എ 
നന്‍െറനാമത്തില്‍* വ്യാജമായി ആണയിടാത്ത 
വര്‍, നുണയും വ്യാജവാഗ്ദാനവും പറയാത്ത 
വര്‍. അവര്‍ക്കു മാത്രമേ അവിടെ ആരാധിക്കാന്‍ 
കഴിയൂ. 
നല്പവര്‍മറ്റുള്ളവരെ അനുഗ്രഹിക്കാന്‍ യഹോ 
വയോടപേക്ഷിക്കുന്നു. അവര്‍ക്ക്‌ നന്മകള്‍ ചെ 




















എന്‍െറ നാമം “എന്‍െറ ആത്മാവ്‌” എന്നര്‍ത്ഥം. 


സങ്കീര്‍ത്തനങ്ങള്‍ 24:6-26:9 


യാന്‍ അവര്‍ തങ്ങളുടെ രക്ഷകനായ യഹോവ 
യോടപേക്ഷിക്കുന്നു. 

ആ നല്ലവര്‍ ദൈവത്തെ അനുഗമിക്കാനായി 
ശ്രമിക്കുന്നു. യാക്കോബിന്‍റെ ദൈവത്തിങ്കലേ 
ക്കവര്‍ സഹായത്തിനു ചെല്ലുന്നു. 

കവാടങ്ങളേ, നിങ്ങളുടെ തലയുയര്‍ത്തുക! 
പഴയവാതിലുകളേ, തുറക്കൂ, തേജസ്സേറിയ 
രാജാവ്‌ അകത്തേക്കു വരട്ടെ. 

തേജസ്സ്റേറിയരാജാവ്‌ ആരാണ്‌? യഹോവ 
യാണ്‌ ആ രാജാവ്‌.കരുത്തനായ ഭടനാണവന്‍. 
യഹോവയാണ്‌ ആ രാജാവ്‌. അവനാണ്‌ യുദ്ധ 
വീരന്‍. 

കവാടങ്ങളേ തലയുയര്‍ത്തൂ! പുരാതനവാ 
തിലുകളേ, തുറക്കൂ, തേജസ്സേറിയരാജാവ്‌ കട 
ന്നൂവരട്ടെ. 

10ആരാണ്‌ ആ തേജസ്സേറിയരാജാവ്‌? സര്‍വ്വ 
ശക്തനായ യഹോവയാകുന്നു ആ രാജാവ്‌! മഹ 
ത്വവാനായ രാജാവാകുന്നു അവന്‍. 











സങ്കീര്‍ത്തനം 25 
ദാവീദിന്റെ ഗാനം. 

യഹോവേ, ഞാന്‍ സ്വയം നിനക്കു സമര്‍പ്പി 
ക്കുന്നു. 

2എന്‍്റെദൈവമേ, ഞാന്‍ നിന്നില്‍ ആശ്രയി 
ക്കുന്നു, ഞാന്‍ നിരാശനാവുകയുമില്ല. എന്‍െറ 
ശത്രുക്കള്‍ എന്നെ പരിഹസിക്കുകയില്ല. 

നിന്നില്‍ ആശ്രയിക്കുന്നവന്‍ നിരാശപ്പെടു 
കയില്ല. എന്നാല്‍ വിശ്വാസവഞ്ചകര്‍ നിരാശി 
തരാകും. അവര്‍ ഒന്നും നേടുകയില്ല. 

യേഹോവേ, നിന്‍െറമാര്‍ഗ്ഗം പഠിക്കാന്‍ എ 
ന്നെ സഹായിക്കേണമേ. നിനന്‍െറമാര്‍ഗ്ഗം എന്നെ 
പഠിപ്പിക്കേണമേ. 

5എന്നെ നയിക്കുകയും നിനന്‍െറസത്യങ്ങള്‍ എ 
ന്നെ പഠിപ്പിക്കുകയും ചെയ്യേണമേ. എന്‍െറ 
രക്ഷകനും ദൈവവും നീയാകുന്നു. എന്നും 
ഞാന്‍ നിന്നെ ആശ്രയിക്കുന്നു. 

യഹോവേ, എന്നോടു കാരുണ്യവാനായിരി 
ക്കാന്‍ ഓാര്‍മ്മിക്കേണമേ. യഹോവേ, നിന്‍െറ 
നിതൃമായ ഇളംസ്നേഹം എന്നോടു കാട്ടേ 
ണമേ. 

ചെറുപ്പകാലത്തു ഞാന്‍ ചെയ്ത പാപങ്ങ 
ളും തിന്മകളും ഓാര്‍മ്മിക്കാതിരിക്കേണമേ. 
യഹോവേ, നിന്‍െറ നല്ല നാമത്തിനായി 
എന്നെ സ്നേഹത്തോടെ ഓർക്കേണമേ. 

യഹോവ പരമാര്‍ത്ഥത്തില്‍ നല്ലവനാണ്‌. 
പാപികള്‍ക്കവന്‍ നീതിയുടെമാര്‍ഗ്ഗം പഠിപ്പി 
ച്ചുകൊടുക്കുന്നു. 

9വിനീതരെ അവന്‍ തന്‍െറമാര്‍ഗ്ഗം പഠിപ്പിക്കു 
ന്നു. അവരെ അവന്‍ നീതിയോടെ നയിക്കുന്നു. 

104അവനന്‍െറ ഉടമ്പടികളും വാഗ്ദാനങ്ങളും 
പാലിക്കുന്നവരോടു യഹോവ കാരുണ്യവാനും 
സത്ൃവാനുമാകുന്നു. 

1 യഹോവേ, ഞാനൊരുപാടു തെറ്റായകാര്യ 
ങ്ങള്‍ ചെയ്തിരിക്കുന്നു. നിന്‍െറ നാമത്തിന്‍റെ 
നന്മയ്ക്കായി എന്നോടു ക്ഷമിക്കേണമേ. 

12യഹോവയെ പിന്തുടരുന്നവന്‍ ദൈവം ഏറ്റ 
വും നല്ല ജീവിതമാര്‍ഗ്ഗം കാണിച്ചു കൊടുക്കും. 

13അയാള്‍ നല്ല കാര്യങ്ങള്‍ അനുവഭിക്കുകയും 
അയാളുടെ പിന്‍ഗാമികള്‍ ദൈവം വാഗ്ദത്തം 
ചെയ്ത ഭൂമി അവകാശമാക്കുകയും ചെയ്യും. 

14യഹോവ തന്‍റെ അനുയായികളോടു 
തന്‍െറ രഹസ്യങ്ങള്‍ പറയുന്നു. തന്‍െറകരാര്‍ 
അവനവരെ പഠിപ്പിക്കുന്നു. 





556 


ഞാനെപ്പോഴും സഹായത്തിനായി യഹോ 
വയെ തേടുന്നു. അവനെപ്പോഴും എന്നെ കുഴപ്പ 
ങ്ങളില്‍നിന്നു മോചിപ്പിക്കുന്നു. * 

1യഹോവേ ഞാന്‍ പീഡിതനും ഏകാകിയു 
മാണ്‌. എന്നിലേക്കുതിരിഞ്ഞ്‌ കരുണ കാണിച്ചാ 
ലും. 

17എന്‍റെറ കുഴപ്പങ്ങളില്‍നിന്നും എന്നെമോചി 
പ്പിച്ചാലും. എന്‍െറ പ്രശ്നങ്ങള്‍ പരിഹരി 
ക്കാന്‍ സഹായിച്ചാലും. 

18യഹോവേ, എന്‍െറ പീഡകളും കഷ്ടതക 
ളും കാണേണമേ. ഞാന്‍ ചെയ്തിരിക്കുന്ന 
പാപങ്ങള്‍ എന്നോടു പൊറുത്താലും. 

19 എന്‍െറ ശത്രുക്കളെ കണ്ടാലും. അവരെന്നെ 
വെറുക്കുകയും ഉപദ്രവിക്കുവാ൯ ശ്രമിക്കുകയും 
ചെയ്യുന്നു. 

20ദൈവമേ, എന്നെ സംരക്ഷിക്കുകയും രക്ഷി 
ക്കുകയും ചെയ്യേണമേ. ഞാന്‍ നിന്നില്‍ ആശ്ര 
യിക്കുന്നു, അതിനാല്‍ ദയവായി എന്നെ നിരാ 
ശനാക്കരുതേ. 

2ദൈവമേ, നീ സത്യമായും നല്ലവന്‍. ഞാന്‍ 
നിന്നില്‍ ആശ്രയിക്കുന്നു, അതിനാലെന്നെ സം 
രക്ഷിക്കേണമേ. 

മാദൈവമേ, യിസ്രായേല്‍ജനതയെ അവരുടെ 
മുഴുവന്‍ പ്രശ്നങ്ങളില്‍നിന്നും രക്ഷിക്കേണമേ. 








സങ്കീര്‍ത്തനം 26 
ദാവീദിന്റെ ഗാനം. 

1യഹോവേ, എന്നെവിധിക്കേണമേ. ഞാന്‍ 
ഒരു നിര്‍മ്മലജീവിതം നയിച്ചെന്നു തെളിയി 
ച്ചാലും. ഒരിക്കലും ഞാന്‍ യഹോവയില്‍ വിശ്വ 
സിക്കാതിരുന്നിട്ടില്ല. 

യഹോവേ, എന്നെ പരീക്ഷിക്കേണമേ. എ 
നെറ ഹൃദയത്തിലേക്കും മനസ്സിലേക്കും ചൂഴ്ന്നു 
നോക്കേണമേ. 

നിന്‍െറ ഇളംസ്നേഹം ഞാനെപ്പോഴും കാ 
ണുന്നു. നിന്‍െറ സത്യങ്ങളാല്‍ ഞാ൯ ജീവിക്കു 
ന്നു. 

ഞാന്‍ ആ വിലകെട്ടവരിലൊരുവനല്ല. * 

ടആ ദുഷ്ടസംഘങ്ങളെ ഞാന്‍ വെറുക്കുന്നു. 
ആ ദുഷ്ടസംഘത്തില്‍ ഞാന്‍ ഒരിക്കലും ചേരു 
കയില്ല. 

യഹോവേ, നിന്‍റെ യാഗപീഠത്തിലേക്കു 
ഞാന്‍ വരേണ്ടതിന്‌ “ശുദ്ധതതെളിയിക്കാന്‍ ഞാ 
നെന്‍െറ കൈകള്‍ കഴുകുന്നു. 

യഹോവേ, ഞാന്‍ നിനക്കു സ്തോത്രം പാടു 
ന്നു. നിന്‍െറ അത്ഭുതപ്രവൃത്തികളെപ്പറ്റി ഞാന്‍ 
പാടുന്നു. 

യഹോവേ, നിന്‍െറ ആലയത്തെ ഞാന്‍ 
സ്നേഹിക്കുന്നു. നിന്‍െറ മഹത്വകൂടാരത്തെ 
ഞാന്‍ സ്നേഹിക്കുന്നു. 

യഹോവേ, ആ പാപികളോട്‌ എന്നെ ചേര്‍ 
ത്തുകാണരുതേ. ആ കൊലയാളികളോടൊപ്പം 
എന്നെ വധിക്കരുതേ. 














അവനെപ്പോഴും ... മോചിപ്പിക്കുന്നു “വലയില്‍ 
നിന്നും അവനെന്‍െറ പാദങ്ങള്‍ നീക്കം ചെയ്യുന്നു” 
എന്നര്‍ത്ഥം. 


വിലകെട്ടവരിലൊരുവനല്ല “ഞാന്‍ അസത്യവാ 
ദികളോടോ കുടിലമനസ്കരോടോ ചേരുന്നില്ല” 
എന്നര്‍ത്ഥം. 





നിന്‍െറ ... വരേണ്ടതിന്‌ അഥവാ “നിന്‍െറെബലി 
പീഠത്തിനുചൂറ്റും ഞാന്‍ മുന്നേറണം.” ദൈവാലയ 
ത്തില്‍ ശുശ്രൂഷ നടത്താന്‍ തയ്യാറെടുക്കുന്ന ഒരു 
പുരോഹിതനോ ലേവ്യനോ പാടുന്നതാകാം ഇത്‌. 








557 


10അവര്‍ മറ്റുള്ളവരെ വഞ്ചിക്കുന്നു. തിന്മകള്‍ 
ചെയ്യാന്‍ അവര്‍ കൈക്കൂലിവാങ്ങിയേക്കാം. 

വ്പക്ഷേ ഞാന്‍ നിഷ്കളങ്കനാണ്‌. അതി 
നാല്‍, ദൈവമേ, എന്നോടു ദയ കാട്ടുകയും 
എന്നെ രക്ഷിക്കുകയും ചെയ്യേണമേ. 

2എല്ലാ അപകടങ്ങളില്‍നിന്നും സുരക്ഷിത 
നാണു ഞാന്‍. നിന്‍െറ ജനത്തിന്‍െറ സഭയില്‍ 
നിന്നുകൊണ്ട്‌ യഹോവേ, ഞാന്‍ നിന്നെ വാഴ്‌ 
ത്തുന്നു. 





സങ്കീര്‍ത്തനം 27 
ദാവീദിന്റെ ഗാനം. 

1യഹോവേ, നീ എന്‍െറ പ്രകാശവും രക്ഷക 
നുമാകുന്നു. ഞാനാരെയും ഭയക്കേണ്ടതില്ല! ജീ 
വിതത്തിലെ എന്‍െറ അഭയസ്ഥാനമാണു യ 
ഹോവ. അതിനാല്‍ ഞാനാരെയും ഭയപ്പെടു 
കയില്ല. 

ദുഷ്ടന്മാര്‍ എന്നെ ആക്രമിച്ചേക്കാം. അവരെ 
നെറ ശരീരം നശിപ്പിക്കാന്‍ ശ്രമിച്ചേക്കാം. എ 
ന്‍െറ ശത്രുക്കള്‍ എന്നെ ആക്രമിച്ചു നശിപ്പിക്കാ 
൯ ശ്രമിച്ചേക്കാം. പക്ഷേ അവര്‍ കുഴഞ്ഞുവീഴും. 

പക്ഷേ ഒരു സൈന്യംതന്നെ എന്നെ വള 
ഞ്ഞാലും ഞാന്‍ ഭയപ്പെടുകയില്ല. ജനം യുദ്ധ 
ത്തില്‍ എന്നെ ആക്രമിച്ചാലും ഞാന്‍ ഭയപ്പെടു 
കയില്ല. എന്തുകൊണ്ടെന്നാല്‍ ഞാന്‍ യഹോവ 
യില്‍ ആശ്രയിക്കുന്നു. 

യഹോവയില്‍നിന്ന്‌ ഒന്നു മാത്രമേ ഞാനാവ 
ശ്യപ്പെടുന്നുള്ളൂ. “യഹോവയുടെ മനോഹാരിത 
കാണുന്നതിനും അവന്‍െറ ഇരിപ്പിടം സന്ദര്‍ശി 
ക്കുന്നതിനും. എനിക്കെൻെറ ജീവിതകാലമാകെ 
അവന്‍െറ ആലയത്തിലിരിക്കാന്‍ കഴിഞ്ഞെ 
ങ്കില്‍!” 

ഞാന്‍ അപകടത്തില്‍പ്പെടുമ്പോള്‍ യഹോ 
വ എന്നെ സംരക്ഷിക്കും. അവനെന്നെ തന്‍െറ 
കൂടാരത്തിലൊളിപ്പിക്കും. എന്നെഅവന്‍ തന്‍െറ 
സുരക്ഷിതസ്ഥലത്തേക്കു കൊണ്ടുപോകും. 

ശത്രുക്കള്‍ എന്നെ വളഞ്ഞിരിക്കുന്ന. പക്ഷേ 
അവരെ തോല്പിക്കാന്‍ യഹോവയെന്നെ സഹാ 
യിക്കും! അപ്പോള്‍ അവന്‍െറ കൂടാരത്തില്‍ 
ഞാന്‍ ബലികളര്‍പ്പിക്കും. ആഹറ്റാദകൂജനങ്ങളോ 
ടെ ഞാന്‍ അവന്‍ ബലികളര്‍പ്പിക്കു. യഹോവ 
യുടെ മഹത്വഗീതങ്ങള്‍ ഞാന്‍ പാടിക്കൊണ്ടി 
രിക്കും. 

"യഹോവേ, എന്‍െറശബ്ദം കേട്ടാലും. എനി 
ക്കുത്തരം നല്‍കേണമേ. എന്നോടു ദയകാട്ടി 
യാലും. 

8൭നന്‍െറഹൃദയം പറയുന്നു, “പോയി യഹോ 
വയുടെമുഖം അന്വേഷിക്കുക.” അതിനാല്‍ യ 
ഹോവേ, ഞാന്‍ നിന്നെ ആരാധിക്കുവാന്‍ വരു 
ന്നു. 

യഹോവേ, നിന്‍െറ ദാസനില്‍ നിന്നകലരു 
തേ. എന്നെസഹായിക്കേണമേ! എന്നെ തള്ളിയ 
കറ്റരുതേ! എന്നെ കൈവെടിയരുതേ! എന്‍െറ 
ദൈവമേ, എനെറരക്ഷകന്‍ നീയാകുന്നു. 

104 എന്‍െറ അമ്മയുമപ്പനും എന്നെ വിട്ടുപോ 
യി.പക്ഷേ യഹോവ എന്നെഎടുക്കുകയും എ 
ന്നെ അവനന്‍റേതാക്കുകയും ചെയ്തു. 

1യഹോവേ, എനിക്കുശത്രുക്കളുണ്ട. അതിനാ 
ലെന്നെ നിന്‍െറമാര്‍ഗ്ഗം പഠിപ്പിച്ചാലും ശരിയാ 
യതുചെയ്യാന്‍ എന്നെ പഠിപ്പിച്ചാലും 

1ശത്രുക്കളെന്നെ ആക്രമിച്ചു. അവരെന്നെ 
പ്പറ്റി നുണകള്‍ പറഞ്ഞു. എന്നെ പീഡിപ്പിക്കാ 
നവര്‍ നുണകള്‍ പറഞ്ഞു. യഹോവേ, എന്‍െറ 
ശത്രുക്കള്‍ക്ക്‌ എന്നെ കൈമാറരുതേ. 














സങ്കീര്‍ത്തനങ്ങള്‍ 26:10-29:3 


13മരിക്കുന്നതിനുമുന്* യഹോവയുടെ നന്മ 
എനിക്കു കാണാനാകുമെന്നു ഞാന്‍ യഥാര്‍ത്ഥ 
മായി വിശ്വസിക്കുന്നു. 

14യഹോവയുടെ സഹായത്തിനായി കാത്തി 
രിക്കുക! കരുത്തോടെയും ധൈര്യത്തോടെയും 
യഹോവയുടെ സഹായത്തിനായി കാത്തിരി 
ക്കുക! 


സങ്കീര്‍ത്തനം 28 
ദാവീദിന്റെ ഗാനം. 
യഹോവേ, നീയെന്‍റെ പാറയാകുന്നു. സ 
ഹായത്തിനായി ഞാന്‍ നിന്നെവിളിക്കുന്നു. എ 
ന്‍െറ പ്രാര്‍ത്ഥനകളുടെ നേരെനിനന്‍െറ ചെവി 
കൊട്ടിയടയ്ക്കരുതേ. എനെറെ സഹായയാചന 
യ്ക്ക്‌ ഉത്തരം നല്‍കിയില്ലെങ്കില്‍ ഞാന്‍ ശവ 
ക്കുഴിയിലേക്കു പോയ മരിച്ചവരെക്കാള്‍ ഭേദമ 
ല്ലെന്ന്‌ ആളുകള്‍ കരുതും. 
യഹോവേ, നിന്‍െറ അതിവിശുദ്ധസ്ഥല 
ത്തേക്കു കൈകളുയര്‍ത്തി ഞാന്‍ പ്രാര്‍ത്ഥിക്കു 
ന്നു. ഞാ൯വിളിക്കുമ്പോള്‍ വിളികേട്ടാലും. എ 
ന്നോടു കരുണകാട്ടിയാലും. 
യഹോവേ, എന്നെ, ആ ദുഷ്ടന്മാരെപ്പോലെ 
കരുതരുതേ. അവര്‍ അയല്‍ക്കാരെ “സമാധാനം” 
എന്നു സംബോധന ചെയ്യുന്നു. പക്ഷേ മനസ്സു 
കൊണ്ട്‌ അവര്‍ അയല്‍ക്കാര്‍ക്കെതിരെ തിന്മക 
ളാസൂത്രണം ചെയ്യുകയാണ്‌. 











യഹോവേ, അവര്‍ മറ്റുള്ളവര്‍ക്കെതിരെ തിന്മ 
ചെയ്യുന്നു. അതിനാലവര്‍ ചെയ്ത തിന്മയ്ക്ക്‌ 
അര്‍ഹമായ ശിക്ഷ അവര്‍ക്കു തിരികെ നല്‍കി 
യാലും. 

ദുഷ്ടന്മാര്‍ യഹോവയുടെ സല്‍പ്രവൃത്തിക 
ളെ മനസ്സിലാക്കുന്നില്ല. ദൈവത്തിന്‍റെ സല്‍ 
പ്രവൃത്തികള്‍ അവര്‍ കാണുന്നില്ല. ഇല്ല, അവര്‍ 
മനസ്സിലാക്കുന്നില്പ; അവര്‍ നശിപ്പിക്കാന്‍ ശ്രമി 
ക്കുന്നേയുള്ളൂ. 

യഹോവയെ വാഴ്ത്തുവിന്‍! എനന്‍െെറ പ്രാര്‍ 
ത്ഥന അവന്‍ കേട്ടു. 

യഹോവയാണെനന്‍െറ കരുത്ത്‌. അവനാണെ 
ന്‍െറ കവചം. ഞാനവനെ വിശ്വന്സിച്ചു. അവ 
നെന്നെ സഹായിക്കുകയും ചെയ്തു. ഞാന്‍ 
വളരെ ആഹ്ാദിക്കുന്നു! ഞാനവനു സ്തുതി 
ഗീതങ്ങള്‍ പാടുകയും ചെയ്യുന്നു. 

യഹോവ തന്‍െറ തെരഞ്ഞെടുക്കപ്പെട്ടവനെ 
സംരക്ഷിക്കുന്നു. യഹോവ അവനെ രക്ഷിക്കു 
ന്നു. യഹോവയാണ്‌ അവന്‍െറ കരുത്ത്‌. 

ദൈവമേ, നിന്‍െറ ജനതയെ രക്ഷിച്ചാലും. 
നിന്റതായവരെ അനുഗ്രഹിച്ചാലും. അവരെ 
സമാധാനത്തോടെ അനുഗ്രഹിക്കേണമേ! 














സങ്കീര്‍ത്തനം 29 
ദാവീദിന്റെ ഗാനം. 

ദൈവപുത്രന്മാരേ, യഹോവയെ വാഴ്ത്തു 
നിന്‍! അവന്‍െറ തേജുസ്സിനെയും ശക്തിയേയും 
ഴ്ത്തുവിന്‍. 
യഹോവയ്ക്ക്‌ അവന്‍െറ നാമത്തിന്‌ തക്ക 
മഹത്വം കൊടുക്കുക. നിന്‍െറ വിശേഷവസ്ത്ര 
ങ്ങളണിഞ്ഞ്‌ അവനെ ആരാധിക്കുക. 

സമുദ്രത്തില്‍ യഹോവ ശബ്ദമുയര്‍ത്തുന്നു. 
മഹാസമുദ്രത്തിനുമേല്‍ ഇടിനാദം പോലെയാ 
കുന്നു തേജോമയനായ ദൈവത്തിന്‍െറ സ്വരം. 


വ 
വ 








[7 Ys 


മരിക്കുന്നതിനുമുമ്പ്‌ “ജീവന്‍െറ ദേശത്ത്‌” എന്നു 
വാച്യാര്‍ത്ഥം. 


സങ്കീര്‍ത്തനങ്ങള്‍ 29:4-31:11 


യഹോവയുടെ ശബ്ദം അവന്‍െറ ശക്തിയെ 
കാണിക്കുന്നു. അവന്‍െറസ്വരം അവന്‍െറ തേജ 
സ്റ്റിനെ കാണിക്കുന്നു. 

യഹോവയുടെ സ്വരം വന്‍ ദേവദാരു മരങ്ങ 
ളെകഷണങ്ങളാക്കുന്നു. ലൈബാനോനിലെവലി 
യദേവദാരുമരങ്ങളെപ്പോലുംഅവന്തകര്‍ക്കുന്നു 

തുള്ളിക്കളിക്കുന്ന ഒരു പശുക്കുട്ടിയെപ്പോലെ 
ലെബാനോനെ ദൈവം വിറപ്പിക്കുന്നു.ചാടിക്ക 
ളിക്കുന്ന ഒരു കുഞ്ഞാടുപോലെ സിര്യോന്‍ 
വിറയ്ക്കുന്നു. 

മമിന്നല്‍പ്പിണരുകള്‍കൊണ്ട യഹോവയുടെ 
ശബ്ദം അന്തരീക്ഷത്തെ കീറിമുറിക്കുന്നു. 

യേഹോവയുടെ ശബ്ദം മരുഭൂമിയെ വിറപ്പി 
ക്കുന്നു. യഹോവയുടെ ശബ്ദംകേട്ട്‌ കാദേശുമ 
രൂഭൂമി വിറയ്ക്കുന്നു. 

യഹോവയുടെ ശബ്ദം മാനിനെ ഭയപ്പെടു 
ത്തുന്നു. യഹോവ വനങ്ങളെനശിപ്പിക്കുന്നു. പ 
ക്ഷേ അവന്‍െറ ആലയത്തില്‍, ജനം അവന്‍െറ 
മഹത്വത്തെ കീര്‍ത്തിക്കുന്നു. 

1വെള്ളപ്പൊക്കക്കാലത്ത്‌ യഹോവയായിരു 
ന്നു രാജാവ്‌. അവന്‍ എന്നെന്നേക്കും രാജാവായി 
രിക്കുകയും ചെയ്യും. 

വിതന്‍്്റജനതയെ യഹോവ രക്ഷിക്കട്ടെ. ത 
നന്‍െറജനതയെ അവന്‍ സമാധാനം കൊണ്ടനുഗ്ര 
ഹിക്കട്ടെ. 














സങ്കീര്‍ത്തനം 30 
ദാവീദിന്റെ ഗാനത്കളിലൊന്ന്‌. 
ആലയസമര്‍ച്ഛുണത്തിനുള്ളത്‌. 

1എനന്‍െറ ദുരിതങ്ങളില്‍നിന്ന്‌ യഹോവയെ 
ന്നെഉയര്‍ത്തി. ശത്രുക്കളെന്നെ തോല്ലിക്കാനും 
പരിഹസിക്കാനും നീ അനുവദിച്ചില്ല. അതി 
നാല്‍ നിന്നെ ഞാന്‍ പ്രകീര്‍ത്തിക്കും. 

2എനന്‍െറെദൈവമാകുന്ന യഹോവേ, ഞാന്‍ നി 
ന്നോടു പ്രാര്‍ത്ഥിക്കുകയും നീയെന്നെ സുഖ 
പ്പെടുത്തുകയും ചെയ്തു. 

എന്നെ നീ ശവക്കുഴിയില്‍നിന്നുയര്‍ത്തി. എ 
ന്നെ നീ ജീവിക്കാനനുവദിച്ചു. കുഴിയില്‍ക്കിട 
ക്കുന്ന മരിച്ചവരോടൊപ്പം എനിക്കുകഴിയേണ്ടി 
വന്നില്ല. 

ദൈവത്തിന്‍െറ അനുയായികളേ, യഹോവ 
യ്ക്കു സ്തുതിപാടുക! അവന്‍െറ വിശുദ്ധനാമ 
ത്തെ വാഴ്ത്തുക! 

ദൈവം കോപിച്ചിരിക്കുന്നു, അതിനാല്‍ വി 
ധിട്മരണ "മായിരുന്നു. പക്ഷേ അവന്‍െറ സ്നേ 
ഹംതെളിയിക്കുകയും എനിക്കു “ജീവന്‍” തരിക 
യുംചെയ്തു. രാത്രിയില്‍, ഞാന്‍ കിടന്നു കരയു 
കയായിരുന്നു. പിറ്റേന്നു പ്രഭാതത്തില്‍ ഞാന്‍ 
സന്തോഷത്തോടെ പാടുകയായിരുന്നു! 

സംരക്ഷണയിലും സുരക്ഷിതത്വത്തിലും ആ 
യിരുന്നപ്പോള്‍ ഒന്നിനും എന്നെ ഉപദ്രവിക്കാ 
നാവില്ലെന്ന്‌ ഞാന്‍ കരുതി! 

അതെ, യഹോവേ, നീയെന്നോടു ദയകാട്ടി 
യപ്പോള്‍ എനിക്കു പരാജയബോധമേ ഇല്ലായി 
രുന്നു! പക്ഷേ നീയെന്നില്‍ നിന്നകുന്നപ്പോള്‍ 
ഞാന്‍ പരിഭ്രമിച്ച്‌ ഭയന്നുവിറച്ചു. 

ദൈവമേ, അതിനാല്‍ ഞാന്‍ നിന്നോടു 
പ്രാര്‍ത്ഥിച്ചു. എന്നോടു കരുണ കാട്ടണമേയെ 
ന്നു യാചിച്ചു. 

ഞാന്‍പറഞ്ഞു, “ദൈവമേ ഞാന്‍ മരിച്ചു നര 
കത്തില്‍ പോയാലെന്താണു ഗുണം? മരിച്ചവര്‍ 
പൂഴിയില്‍ കിടക്കുന്നു! അവര്‍ നിന്നെ സ്തുതി 
ക്കുന്നില്ല. നീ എത്രമാത്രം വിശ്വസിക്കാന്‍ കൊ 











558 


ള്ളാവുന്നവനാണെന്ന്‌ അവര്‍ ജനത്തോടു പറ 
യൂന്നില്ല. 

10യഹോവേ, എന്‍െറ പ്രാര്‍ത്ഥനകേട്ട്‌ എ 
ന്നോടു കരുണകാട്ടേണമേ! യഹോവേ, എന്നെ 
സഹായിക്കേണമേ! 

1ഞാന്‍ പ്രാര്‍ത്ഥിക്കുകയും നീ സഹായിക്കു 
കയും ചെയ്തു. എന്‍െറ നിലവിളിയെ നീ 
ന്ദത്തമാക്കിമാറ്റി. എന്‍െറ ദു:ഖത്തിന്‍െറവസ്ത്രം 
നീയെടുത്തു മാറ്റി. എന്നെ സന്തോഷമുടുപ്പി 
ക്കുകയും ചെയ്തു. 

ഞാന്‍ നിശ്ശബ്ദനായിരിക്കാതെ നിനക്കു 
സ്തൂതിപാടിക്കൊണ്ടിരിക്കും. എനെറെ ദൈവമാ 
കുന്ന യഹോവേ, ഞാന്‍ എന്നേക്കും നിന്നെ 
സ്തുതിക്കും. 


സങ്കീര്‍ത്തനം 31 
സംവിധായകന്‍. ദാവീദിന്റെ ഒരു ഗാനം. 
1യഹോവേ, ഞാന്‍ നിന്നിലാശ്രയിക്കുന്നു. എ 
ന്നെ നിരാശപ്പെടുത്തരുതേ. എന്നോടു ദയ കാ 
ട്ടുകയും എന്നെ രക്ഷിക്കുകയും ചെയ്യേണമേ. 

2ദൈവമേ, എന്നെചെവിക്കൊണ്ടാലും. വേഗ 
ത്തില്‍വന്ന്‌ എന്നെ രക്ഷിച്ചാലും. എന്‍െറ പാറ 
യായിരുന്നാലും. എന്‍റെ അഭയസ്ഥാനമായിരു 
ന്നാലും. എന്‍െറ കോട്ടയായിരുന്നാലും. എന്നെ 
സംരക്ഷിച്ചാലും! 

ദൈവമേ, നീയെനന്‍െറപാറയും കോട്ടയു 
മാകുന്നു. അതിനാല്‍ നിന്‍െറ നാമത്തിന്‍റെ 
നന്മയ്ക്ക്‌ എന്നെ നയിക്കുകയും വഴികാട്ടുക 
യും ചെയ്താലും. 

ദ്ശത്രുക്കളെനിക്കു മുമ്പില്‍ കെണിയൊരുക്കി 
യിരിക്കുന്നു. അവരുടെകെണിയില്‍ നിന്നെന്നെ 
രക്ഷിച്ചാലും. നീയാണെന്‍െറ അഭയസ്ഥാനം. 

ടയഹോവേ, ഞങ്ങള്‍ക്കു വിശ്വസിക്കാവുന്ന 
ദൈവമാകുന്നു നീ. എന്‍െറെജീവ൯* ഞാന്‍ നി 
നന്‍െറെ കൈകളിലേല്ലിക്കുന്നു. എന്നെ രക്ഷിച്ചാ 
ലും! 

വ്യാജദൈവങ്ങളെ ആരാധിക്കുന്നവരെ ഞാ 
ന്‍വെറുക്കുന്നു. യഹോവയില്‍മാത്രം ഞാന്‍ ആ 
ശ്രയിക്കുന്നു. 

"ദൈവമേ, നിന്‍െറ ദയ എന്നെ സന്തോഷി 
പ്പിക്കുന്നു. എന്‍െറ യാതന നീ കണ്ടിരിക്കുന്നു. 
എനിക്കുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി 
നിനക്കറിയാം. 
ശേത്രുക്കളെന്നെ പിടിക്കാന്‍ നീ അനുവദിക്കി 
ല്ല. അവരുടെ കെണികളില്‍നിന്നും നീയെന്നെ 
മോചിപ്പിക്കും. 

യഹോവേ, എനിക്കു വളരെ ദുരിതങ്ങളുണ്ട്‌. 
അതിനാലെന്നോടു കരുണകാട്ടേണമേ. എന്‍െറ 
കണ്ണുകള്‍ വേദനിക്കുന്നത്ര (കരച്ചില്‍ മൂലം) 
എന്‍െറ മനം കലങ്ങിയിരിക്കുന്നു. എന്‍റ തൊ 
ണ്ടയും വയറും വേദനിക്കുന്നു. 

10 തന്‍െറ ജീവിതം ദു:ഖങ്ങളിലവസാനിക്കു 
ന്നു. എന്‍െറെവര്‍ഷങ്ങള്‍ നെടുവീര്‍പ്പുകളിലൊ 
ടുങ്ങുന്നു. ദുരിതങ്ങള്‍ എനന്‍െറകരുത്തു ചോര്‍ 
ത്തുന്നു. എന്‍െറ കരുത്ത്‌ എന്നെ വിട്ടുപോകു 
കയാണ്‌. * 

വ്ശത്രുക്കള്‍ എന്നെ വെറുക്കുന്നു. അയല്‍ക്കാ 
രും എന്നെ വെറുക്കുന്നു. എന്‍റ ബന്ധുക്ക 
ളെല്ലാം എന്നെ തെരുവില്‍ കാണുന്നു. അവരെ 
ന്നെ ഭയക്കുകയും ഒഴിവാക്കുകയും ചെയ്യുന്നു. 

















ജീവന്‍ “ആത്മാവ്‌” എന്നു വാച്യാര്‍ത്ഥം. 


എന്‍െറ വിട്ടുപോവുകയാണ്‌ 
അസ്ഥികള്‍ ബലഹീനമാകുകയാണ്‌” 
വാച്യാര്‍ത്ഥം. 


“എന്‍െറ 
എന്നു 


559 


നഷ്ടപ്പെട്ട ഉപകരണത്തെയെന്നപോലെ 
ജനം എന്നെ പൂര്‍ണ്ണമായും മറന്നിരിക്കുന്നു. 

ജനങ്ങള്‍ എന്നെപ്പറ്റി പറയുന്ന അപവാദ 
വാക്കുകള്‍ ഞാന്‍ കേള്‍ക്കുന്നു. അവര്‍ എനിക്കെ 
തിരായി. എന്നെ വധിക്കാനാലോചിക്കുന്നു. 

14യഹോവേ, ഞാന്‍ നിന്നില്‍ ആശ്രയിക്കുന്നു. 
നീയാകുന്നു എന്‍െറ ദൈവം. 

15എന്‍്റജീവ൯ നിന്‍െറ കൈകളിലാകുന്നു. 
ശത്രുക്കളില്‍നിന്നും എന്നെരക്ഷിച്ചാലും.എന്നെ 
ഓടിക്കുന്നവരില്‍ * നിന്ന്‌ എന്നെ രക്ഷിച്ചാലും. 

1ദയവായി നിന്‍െറദാസനെ സ്വാഗതം ചെ 
യ്തുസ്വീകരിച്ചാലും. എന്നോടുകരുണകാട്ടുക 
യും എന്നെ രക്ഷിക്കുകയും ചെയ്താലും. 

17യഹോവേ, ഞാന്‍ നിന്നോടു പ്രാര്‍ത്ഥിച്ചു. 
അതിനാല്‍ ഞാന്‍ നിരാശപ്പെടുകയില്ല. ദുഷ്ട 
ന്മാര്‍ നിരാശിതരാകും. അവര്‍ നിശ്ശബ്ദമായ 
നരകത്തിലേക്കു പോകും. 

18ആ ദുഷ്ടന്മാര്‍ വീമ്പിളക്കുകയും നല്ലവരെ 

റ്റിനൂണകള്‍ പറയുകയും ചെയ്യുന്നു. ആ ദു 
ഷ്ടന്മാര്‍ വളരെ അഹങ്കാരികളാകുന്നു. പക്ഷേ 
അവരുടെനുണപറയുന്ന ചുണ്ടുകള്‍മനനമാകും. 

19ദൈവമേ, നിന്നെപിന്തുടരുന്ന നിന്‍െറ ജന 
ത്തിനുവേണ്ടി നല്ലതും അത്ഭുതകരവുമായ കാ 
ര്യങ്ങള്‍ നീ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. നിന്നെ 
ആശ്രയിക്കുന്നവര്‍ക്കായി എല്ലാവരും കാണ്‍കെ 
നീ നന്മകള്‍ചെയ്യുന്നു. 

നല്ലവരെ പീഡിപ്പിക്കാന്‍ ദുഷ്ടന്മാര്‍ ഒത്തു 
കൂടുന്നു. അവര്‍ പോരാട്ടമാരംഭിക്കാ൯ ശ്രമിക്കു 
ന്നു. പക്ഷേ നല്ലവരെ നീ ഒളിപ്പിക്കുകയും 
അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. നിന്‍െറ 
കൂടാരത്തില്‍ അവരെ നീസംരക്ഷിക്കുന്നു. 

2യഹോവ വാഴ്ത്തപ്പെടട്ടെ! നഗരംശത്രുക്കള്‍ 
വളഞ്ഞപ്പോള്‍ അത്ഭുതകരമായൊരു രീതിയില്‍ 
തന്‍െറ പരമാര്‍ത്ഥസ്നേഹം അവനെന്നോടു 
കാണിച്ചു. 

ഭയന്നിരുന്ന ഞാന്‍ പറഞ്ഞു, “ദൈവത്തിനു 
കാണാന്‍കഴിയാത്ത ഒരിടത്താണു ഞാന്‍.” പ 
ക്ഷേ, ദൈവമേ, ഞാന്‍ നിന്നോടു പ്രാര്‍ത്ഥി 
ക്കുകയും ഉച്ചത്തിലുള്ള എന്‍െറ സഹായപ്രാര്‍ 
ത്ഥന നീ കേള്‍ക്കുകയും ചെയ്തു. 

23ദൈവവിശ്വാസികളേ, നിങ്ങള്‍ യഹോവ 
യെ സ്നേഹിക്കണം! തന്നോടുവിശ്വസ്തരായ 
വരെ യഹോവ സംരക്ഷിക്കുന്നു. പക്ഷേ സ്വന്തം 
ശക്തിയില്‍ അഹങ്കരിക്കുന്നവരെ യഹോവ ശി 
ക്ഷിക്കുന്നു. അവര്‍ക്ക്‌ അവന്‍ അര്‍ഹമായ ശിക്ഷ 
നല്‍കുന്നു. 

24യഹോവയുടെ സഹായം പ്രതീക്ഷിക്കുന്ന 
വരേ, ശക്തരും ധീരന്മാരുമായിരിക്കുക! 











സങ്കീര്‍ത്തനം 32 
ദാവിദിന്റെ ഒരു ധ്യാനഗീതം 

പാപങ്ങള്‍ പൊറുക്കപ്പെടുമ്പോള്‍ ഒരുവന്‍ 
വളരെ ആനന്ദിക്കുന്നു. അവന്‍െറ പാപങ്ങള്‍ 
മായ്ക്കപ്പെടുമ്പോള്‍ അവന്‍ വളരെഭാഗ്യവാന്‍. 

താന്‍ നിരപരാധിയാണെന്നു യഹോവ പറ 
യൂമ്പോള്‍ ഒരുവന്‍ വളരെ സന്തോഷിക്കുന്നു. 
സ്വന്തം രഹസ്ധ്യപാപങ്ങള്‍ മറയ്ക്കാത്തവ൯ ഭാ 
ഗ്ൃവാന്‍. 

ദൈവമേ, ഞാന്‍ വീണ്ടും വീണ്ടും നിന്നോടു 
പ്രാര്‍ത്ഥിച്ചു. പക്ഷേ ഞാനെനന്‍െറ രഹസ്യപാ 
പങ്ങള്‍ പറഞ്ഞില്ല. ഓരോ പ്രാര്‍ത്ഥനയിലും 
ഞാന്‍ ദൂര്‍ബ്ബലനാവുക മാത്രമാണ്‌. 








എന്നെ ഓടിക്കുന്നവരില്‍ “എന്നെ പീഡിപ്പിക്കുന്നു” 
എന്നോ “മുറിപ്പെടുത്തുന്നു” എന്നോ ആവാം. 





സങ്കീര്‍ത്തനങ്ങള്‍ 31:12-33:9 


ദൈവമേ, രാത്രിയിലും പകലും നീയെനിക്ക്‌ 
ജീവിതം കൂടുതല്‍കൂടുതല്‍ കടുപ്പമേറിയതാക്കി. 
വേനല്‍ക്കാലത്തെ ചൂടിലെ വരണ്ടഭൂമി പോ 
ലെയായി ഞാന്‍. 

പക്ഷേ എന്‍െറപാപങ്ങള്‍ മുഴുവന്‍ യഹോ 
വയോടേറ്റു പറയാന്‍ ഞാന്‍ നിശ്ചയിച്ചു. 
യഹോവേ, ഞെ ളെ ഞാന്‍ നി 
ന്നോടുപറഞ്ഞു. എന്‍െറകുറ്റങ്ങളിലൊന്നു പോ 
ലും ഞാന്‍ മറച്ചുവച്ചില്ല. എന്‍െറ പാപങ്ങളെ 
ല്ലാം നീ പൊറുക്കുകയും ചെയ്തു! 

ദൈവമേ, ഇക്കാരണംകൊണ്ട്‌ നിന്‍െറ അനു 
യായികളെല്ലാം നിന്നോടു പ്രാര്‍ത്ഥിക്കും. വലി 
യവെള്ളപ്പൊക്കം പോലെ ദുരിതങ്ങള്‍ മറ്റുള്ളവ 
ര്‍ക്ക്‌ ഉണ്ടാകുമ്പോള്‍പ്പോലും നിന്‍െറ അനുയാ 
യികളെ അതു സ്പര്‍ശിക്കില്ല. 

"ദൈവമേ, നീയെനിക്കൊരു സങ്കേതമാകു 
ന്നു. ദുരിതങ്ങളില്‍നിന്ന്‌ നീയെന്നെ രക്ഷിക്കു 
ന്നു. നീയെന്നെ വലയംചെയ്ത്‌ സംരക്ഷിക്കു 
ന്നു. അതിനാല്‍ നീയെന്നെ രക്ഷിച്ച രീതിയെപ്പ 
റ്റി ഞാന്‍ പാടുന്നു. 

യേഹോവ പറയുന്നു, “നീയെങ്ങനെ ജീവിക്ക 
ണമെന്നതിനെല്ലറ്റി നിന്നെ ഞാന്‍ പഠിപ്പിക്കു 
കയും നയിക്കുകയും ചെയ്യും. നിന്നെ ഞാന്‍ 
സംരക്ഷിക്കുകയും നിന്‍െറ മാര്‍ഗ്ഗദര്‍ശിയായി 
രിക്കുകയും ചെയ്യും. 

അതിനാല്‍ കുതിരയെയോ കഴുതയെയോ 
പോലെ വകതിരിവില്ലാത്തവനാകരുത്‌. അവ 
യെനയിക്കാന്‍ മനുഷ്യന്‍ വടിയും കടിഞ്ഞാണു 
മുപയോഗിക്കണം. അതില്ലാതെ ആ മൃഗങ്ങള്‍ 
അവന്‍െറെറയടുത്തു വരികയില്ല.” 

10ദുഷ്ടന്മാര്‍ക്കനവധി വേദനകളുണ്ടാകും. പ 
ക്ഷേയഹോവയില്‍ ആശ്രയിക്കുന്നവരെ ദൈവ 
ത്തിന്‍െറ പരമാര്‍ത്ഥസ്നേഹംവലയം ചെയ്യും. 

വനല്പവരേ, ആനന്ദിക്കുകയും യഹോവയില്‍ 
വളരെ ആഹ്റ്റാദിക്കുകയും ചെയ്യുക. നിര്‍മ്മല 
ഹൃദയരേ, ആനന്ദിക്കുവി൯! 

















സങ്കീര്‍ത്തനം 33 

1നന്മയുള്ളവരേ, യഹോവയില്‍ ആനന്ദി 
ക്കുകയഹോവയെ വാഴ്ത്തുന്നതു നല്ലവര്‍ക്കു 
ചേര്‍ ന്നതാണ്‌! 

കിന്നരം വായിച്ചു യഹോവയെ വാഴ്ത്തുക! 
പത്തു തന്ത്രിയുള്ള വീണ കൊണ്ട്‌ യഹോവയെ 
വാഴ്ത്തുക. 

അവനൊരു പൂതുഗാനം പാടുക. ആഹറ്റാദ 
രാഗം മനോഹരമായി ആലപിക്കുക! 

4്ദൈവത്തിന്‍െറെവചനം സത്യമാകുന്നു. അവ 
൯ ചെയ്യുന്നതെന്തിലും നിങ്ങള്‍ക്കാശ്രയിക്കാം. 

ടനെന്മചെയ്യാനും നീതികാട്ടാനും ദൈവം ഇ 
ഷ്ടപ്പെടുന്നു. അവന്‍െറ പരമാര്‍ത്ഥ സ്നേഹം 
ഭൂമിയില്‍ നിറയുന്നു. 


യഹോവയുടെ കല്പനയാല്‍ ലോകം നിര്‍മ്മി 
ക്കപ്പെട്ടു. ദൈവത്തിന്‍െറ നിശ്വാസം ഭൂമിയില്‍ 
എല്ലാറ്റിനെയും സൃഷ്ടിച്ചു. 

'സമുദ്രജലത്തെ അവന്‍ ഒരിടത്തു സംഭരിച്ചു. 
മഹാസമുദ്രത്തെ അവന്‍ യഥാസ്ഥാനത്തു സൂ 
ക്ഷിക്കുന്നു. 

ഭൂമിയിലുള്ള എല്ലാവരും യഹോവയെ ഭയ 
ക്കുകയും ആദരിക്കുകയും വേണം. ലോകത്തി 
ലുള്ള സര്‍വ്വജനവും അവനെ ഭയക്കണം. 
എന്തുകൊണ്ടെന്നാല്‍, അവന്‍റെ ആജ്ഞ 
മൂലംകാര്യങ്ങള്‍ സംഭവിക്കുന്നു. “നില്‍ക്ക്‌!” 
എന്നവന്‍ പറഞ്ഞാല്‍ എല്ലാം നിലയ്ക്കും. 











സങ്കീര്‍ത്തനങ്ങള്‍ 33:10-35:4 


10രാഫ്ട്രങ്ങളുടെ പദ്ധതികളെ യഹോവയ്ക്കു 
നിഷ്ഫലമാക്കാം. അവരുടെ പദ്ധതികളെയൊ 
ക്കെ അവനു നശിപ്പിക്കാനുമാകും. 

വ്പക്ഷേ യഹോവയുടെ ഉപദേശം എന്നെ 
ന്നേക്കും നല്ലത്‌. അവന്‍െറ പദ്ധതികള്‍ തലമുറ 
കള്‍ക്കുതന്നെ നല്ലത്‌. 

12യഹോവ തങ്ങളുടെ ദൈവമായിട്ടുള്ള ജനം 
വളരെഭാഗ്യമുള്ളവര്‍. എന്തെന്നാല്‍ ദൈവം അ 
വരെതന്‍റെറ വിശുദ്ധജനമായിതെരഞ്ഞെടുത്തു. 

3സ്വര്‍ഗ്ഗത്തില്‍നിന്നും യഹോവ താഴേക്കു 
നോക്കി. മുഴുവന്‍ജനങ്ങളെയും അവന്‍ കണ്ടു. 

14തന്‍െറ അത്യുന്നതസ്സിംഹാസനത്തില്‍നി 
ന്നും അവ൯താഴെ ഭൂമിയില്‍ വസിക്കുന്ന മുഴു 
വന്‍ മനുഷ്യരെയും നോക്കി. 
15മനുഷ്ൃയരുടെയെല്പാം ഹൃദയങ്ങളെ ദൈവം 
നിര്‍മ്മിച്ചു. ഓരോരുത്തരുടെയും ചിന്തകള്‍ അ 
വനറിയുന്നു. 

16സ്വന്തം മഹാശക്തികൊണ്ടല്ല രാജാവ്‌ രക്ഷ 
പ്പെടുന്നത്‌. സ്വന്തം കരുത്തുകൊണ്ടല്ല കരുത്ത 
നായ ഭടന്‍ രക്ഷപ്പെടുന്നത്‌. 

യുദ്ധത്തില്‍ വിജയമുണ്ടാക്കുന്നത്‌ സത്യ 
ത്തില്‍ കുതിരകളല്ല. രക്ഷപെടാന്‍ സത്യത്തില്‍ 
അവയുടെ കരുത്ത്‌ നിങ്ങളെ സഹായിക്കയില്ല. 

18തനന്‍െറ അനുയായികളെയഹോവ നിരീക്ഷി 
ച്ചു പരിപാലിക്കുന്നു. അവനെ ആരാധിക്കുന്ന 
വരെ അവന്‍െറ മഹാസ്നേഹം സംരക്ഷിക്കും. 

19അവരെ ദൈവം മരണത്തില്‍നിന്നും രക്ഷി 
ക്കുന്നു. വിശക്കുമ്പോള്‍ അവന്‍ അവര്‍ക്കുകരു 
ത്തുനല്‍കുന്നു. 

20അതിനാല്‍ നാം യഹോവയ്ക്കായി കാത്തി 
രിക്കും. അവന്‍ നമ്മെ സഹായിക്കുകയും സംര 
ക്ഷിക്കുകയും ചെയ്യുന്നു. 

2ിദൈവം നമ്മെ സന്തോഷിപ്പിക്കുന്നു. അവ 
ന്‍െറ വിശുദ്ധനാമത്തില്‍ നാം സത്യമായും ആ 
ശ്രയിക്കുന്നു. 

മായഹോവേ, ഞങ്ങള്‍ നിന്നെ സത്യമായും 
ആരാധിക്കുന്നു. അതിനാല്‍ ഞങ്ങളോടു 
നിന്‍െറ മഹാസ്നേഹം കാട്ടുക. 

















സങ്കീര്‍ത്തനം 34 

ദാവീദ്‌ ഭ്രാന്തഭിനയിച്ചകാലത്തെ ഗാനം. ഇതു 
മൂലമാണ്‌ അബിമേലെക്ക്‌ അയാളെ ഓടിച്ചത്‌. 

അങ്ങനെ ദാവീദ്‌ അവനെ വിട്ടുപോയി. 

1ഞാന്‍ യഹോവയെ എല്ലാക്കാലത്തും വാഴ്‌ 
ത്തും. അവനന്‍െറസ്തുതി എപ്പോഴും എന്‍െറ 
അധരങ്ങളിലുണ്ടായിരിക്കും. 

2എളിയവരേ, കേട്ട ആനന്ദിക്കുവിന്‍. എന്‍െറ 
ഹൃദയം യഹോവയെച്ചൊല്ലി അഭിമാനിക്കുന്നു. 

3എന്നോടൊപ്പം ചേര്‍ന്ന്‌ ദൈവത്തെവാഴ്ത്തു 
ക! അവന്‍െറ നാമം നമുക്കു മഹത്വപ്പെടുത്താം. 

സഹായത്തിനു ഞാന്‍ ദൈവത്തെ സമീപി 
ചു. അവനെന്നെ ചെവിക്കൊള്ളുകയും ചെ 
യ്തു. ഞാന്‍ ഭയപ്പെടുന്ന എല്ലാറ്റില്‍നിന്നും 
അവനെന്നെ രക്ഷിച്ചു. 

സഹായത്തിനു ദൈവത്തെനോക്കൂ. 
സ്വീകരിക്കപ്പെടും. ലജ്ജിതനാകേണ്ടതില്ല.* 

ഈപാവം സഹായത്തിനു യഹോവയെ വി 
ളിച്ചു. യഹോവ എന്നെ ശ്രവിക്കുകയും ചെ 
യ്തു. എന്‍െറെഎല്ലാ ദൂരിതങ്ങളില്‍നിന്നും അവ 
നെന്നെ രക്ഷിച്ചു. 





നീ 





നീ ... ലജ്ജിതനാകേണ്ടതില്ല “അവനെ തിളക്ക 
ത്തോടെ നോക്കുക. നിന്‍െറ മുഖം വിളറാനനുവ 
ദിക്കരുത്‌” എന്നു വാച്യാര്‍ത്ഥം. 


560 


ദൈവത്തിന്‍െറ അനുയായികള്‍ക്ക്‌ യഹോ 
വയുടെ ദൂതന്‍ കാവല്‍ നില്‍ക്കുന്നു. യഹോവ 
യുടെ ദൂതന്‍ അവരെ സംരക്ഷിക്കുകയും ആപ 
ത്തില്‍നിന്നു മോചിപ്പിക്കുകയും ചെയ്യുന്നു. 

യഹോവയെരുചിച്ച്‌ അവനെത്ര നല്ലവനെ 
ന്നുകാണുക. അവനെ ആശ്രയിച്ചു നില്‍ക്കുന്ന 
വന്‍ ഭാഗ്യവാന്‍. 

യഹോവയുടെ വിശുദ്ധജനത അവനെ ആ 
രാധിക്കണം. യഹോവയുടെ അനുയായികള്‍ക്ക്‌ 
വേണ്ടതെല്ലാം ലഭിക്കും. 

10ശക്തന്മാര്‍ ദുര്‍ബലരും വിശപ്പുള്ളവരുമായി 
ത്തീരും. പക്ഷേ സഹായത്തിനു ദൈവത്തെ 
സമീപിക്കുന്നവര്‍ക്ക്‌ എല്ലാ നന്മകളുമുണ്ടാകും. 

വികൂട്ടികളേ, എന്നെ ശ്രവിക്കൂ, യഹോവയെ 
ബഹുമാനിക്കാന്‍ ഞാന്‍ നിങ്ങളെ പഠിപ്പിക്കാം. 

12ഒരുവന്‍ ജീവനെ സ്നേഹിക്കുന്നുവെങ്കില്‍, 
നന്നായി ദീര്‍ഘകാലം ജീവിക്കണമെന്നുണ്ടെ 
ങ്കില്‍, 

13അയാള്‍ തിന്മകള്‍ചെയ്യരുത്‌; നുണകള്‍ പറ 
യരുത്‌. 

14തിന്മകള്‍ ചെയ്യുന്നതുനിര്‍ത്തുക! നന്മകള്‍ 
ചെയ്യുക. സമാധാനത്തിനായി പ്രവര്‍ത്തിക്കു 
ക. സമാധാനത്തെ പിന്തുടരുക. സമാധാന 
ത്തെ അതു പ്രാപിക്കുന്നതുവരെയും തേടുക. 

നല്ലവരെ യഹോവസംരക്ഷിക്കുന്നു. അവരു 
ടെ പ്രാര്‍ത്ഥനകള്‍ അവന്‍ കേള്‍ക്കുന്നു. 

1പക്ഷേ യഹോവ തിന്മചെയ്യുന്നവര്‍ക്കെതി 
രാകുന്നു. അവരെ അവന്‍ പൂര്‍ണ്ണമായും നശി 
പ്പിക്കുന്നു! 

17യഹോവയോടു പ്രാര്‍ത്ഥിക്കുക. അവന്‍ നി 
ങ്ങളുടെ വിളികേള്‍ക്കും. നിങ്ങളുടെഎല്ലാ ദൂരി 
തങ്ങളില്‍നിന്നും അവന്‍ നിങ്ങളെ രക്ഷിക്കും. 

13ദുരിതങ്ങളുണ്ടാകുമ്പോള്‍ ചിലര്‍ അഹന്ത 
വെടിയുന്നു. യഹോവ ആ വിനീതരോട അടു 
ത്താകുന്നു. അവന്‍ അവരെ രക്ഷിക്കും. 

19നല്പവര്‍ക്ക്‌ അനവധി പ്രശ്നങ്ങളുണ്ടായേ 
ക്കാം. പക്ഷേ അവരുടെ പ്രശ്നങ്ങളില്‍ നിന്നെ 
ല്ലാം യഹോവ അവരെ രക്ഷിക്കും. 

20അവരുടെ അസ്ഥികളെല്ലാം യഹോവ സംര 
ക്ഷിക്കും. ഒരസ്ഥിയും ഒടിയുകയില്ല. 

പക്ഷേ, ദുഷ്ടന്മാരുടെ ദുഷ്ടത അവരെ 
വധിക്കും. നല്ലവരുടെ ശത്രുക്കള്‍ നശിപ്പിക്ക 
പ്പെടും. 

22തന്‍െറ ദാസന്മാരുടെ പ്രാണനെ യഹോവ 
രക്ഷിക്കുന്നു. അവര്‍ അവനെ ആശ്രയിക്കുന്നു. 
അവര്‍ നശിപ്പിക്കപ്പെടാ൯ അവനനുവദിക്ക 
യില്ല. 




















സങ്കീര്‍ത്തനം 35 
ദാവീദിന്റെ ഗാനം. 

1യഹോവേ, എന്‍െറ ശത്രുക്കളോടു യുദ്ധം 
ചെയ്താലും. എന്‍െറ യുദ്ധങ്ങള്‍ ചെയ്താലും! 

യഹോവേ, പരിചയും ദേഹാവരണവും എ 
ടുത്താലും. എഴുന്നേറ്റ്‌ എന്നെ സഹായിച്ചാലും. 

കുന്തവും വേലുമെടുത്ത്‌, എന്നെ ഓടിക്കു 
ന്നവരോടു പോരാടിയാലും. യഹോവേ, “ഞാ 
ന്‍നിന്നെ രക്ഷിക്കും” എന്ന്‌ എന്‍െറ ആത്മാവി 
നോടു പറഞ്ഞാലും. 

4പിലര്‍ എന്നെ കൊല്ലാന്‍ ശ്രമിക്കുന്നു. അവ 
രെ നിരാശരാക്കുകയും അപമാനിക്കുകയും ചെ 
യ്വേണമേ. അവര്‍ തിരിഞ്ഞോടാ൯ ഇടയാക്കേ 
ണമേ. എന്നെ പീഡിപ്പിക്കാന്‍ ശ്രമിക്കുകയാണ 
വര്‍.അവരെ തോല്ലിക്കുകയും നാണം കെടുത്തു 
കയും വേണമേ. 











561 


കോറ്റില്‍ പറത്തപ്പെടുന്ന പതിരുപോലെ അ 
വരെ ആക്കിത്തീര്‍ക്കേണമേ. യഹോവയുടെ ദൂ 
തന്‍ അവരെ ഓാടിക്കട്ടെ. 
യഹോവേ, അവരുടെവഴി ഇരുണ്ടതും വഴു 
വഴുപ്പുമാക്കേണമേ. യഹോവയുടെ ദൂതന്‍ അ 
വരെ ഓടിക്കട്ടെ. 
ഞാന്‍ തെറ്റൊന്നുംചെയ്തിട്ടില്ല, പക്ഷേ 
അവരെന്നെ കുടുക്കാന്‍ ശ്രമിച്ചു. ഒരു കാരണ 
വും കൂടാതെ അവരെന്നെ കുടുക്കാന്‍ ശ്രമിച്ചു. 

അതിനാല്‍, യഹോവേ, അവര്‍സ്ധവന്തം കെ 
ണിയില്‍ വീണുകൊള്ളട്ടെ. സ്വന്തം വലകളില്‍ 
അവര്‍വീഴട്ടെ. പ്രതീക്ഷിക്കാത്ത അപകടം അ 
വര്‍ക്കു പിണയട്ടെ. 
9അപ്പോള്‍ ഞാന്‍ യഹോവയില്‍ ആനന്ദക്കും. 
അവനെന്നെ രക്ഷിക്കുമ്പോള്‍ ഞാന്‍ സന്തോ 
ഷിക്കും. 

10൭നന്‍െറപൂര്‍ണ്ണ സ്വത്വത്തോടെ ഞാന്‍ പറ 
യും,“യഹോവേ, നിന്നെപ്പോലെ ആരുമില്ല. ക 
രൂത്തനില്‍നിന്ന്‌ ദരിദ്രനെ നീ രക്ഷിക്കുന്നു. കരു 
ത്തരില്‍നിന്നു പിടിച്ചെടുത്തത്‌ നീ നിസ്റ്റഹാ 
യനായ ആ പാവത്തിനു നല്‍കുന്നു.” 

1ഒരു സംഘം കള്ളസാക്ഷികള്‍ എന്നെ ഉപദ്ര 
വിക്കാനാലോചിക്കുന്നു. എനിക്ക്‌ അറിഞ്ഞുകൂ 
ടാത്തകാര്യങ്ങളെപ്പറ്റി അവരെന്നോടു ചോദ്യ 
ങ്ങള്‍ ചോദിക്കും. 

നല്ലകാര്യങ്ങള്‍ മാത്രമേ ഞാന്‍ ചെയ്തിട്ടു 
ള്ളു. പക്ഷേ അവര്‍ എന്നോടുതിന്മ ചെയ്യുന്നു. 
യഹോവേ, ഞാനര്‍ഹിക്കുന്ന നന്മകള്‍ എനിക്കു 
നല്‍കിയാലും. 

















13അവര്‍ക്കുരോഗം ബ്‌ ച ഞാന്‍ അ 
തില്‍ വ്യസനിച്ചു. ദു:ഖം പ്രകടിപ്പിക്കാന്‍ ഞാന്‍ 
ഉപവസിച്ചു. അവര്‍ക്കുവേണ്ടി പ്രാര്‍ത്ഥിച്ചതി 
ന്‌ എനിക്കിതാണോ കിട്ടേണ്ടത്‌? 

14അവരോട്‌ എന്‍െറ വ്യസനം കാട്ടുവാന്‍ 
ഞാന്‍ ദു:ഃഖത്തിന്‍െറ വസ്ത്രം ധരിച്ചു. അവരെ 
ഞാനെന്‍റെ സുഹൃത്തുക്കളെപ്പോലെയോ സ 
ഹോദരന്മാരെപ്പോലെയോ ഒക്കെകരുതി. അമ്മ 
മരിച്ചവനെപ്പോലെ ഞാ൯ കരഞ്ഞു. അവരോ 
ടുള്ള ദു:ഖം പ്രകടിപ്പിക്കാന്‍ ഞാ൯ കറുത്ത 
വസ്ത്രങ്ങളണിഞ്ഞു. ദുഃഖംകൊണ്ട്‌ ഞാന്‍ തല 
കുനിച്ചു നടന്നു. 

പക്ഷേ ഞാനൊരു വീഴ്ചവരുത്തിയപ്പോള്‍ 
അവരെന്നെ പരിഹസിച്ചു. അവര്‍ യഥാര്‍ത്ഥ 
സുഹൃത്തുക്കളായിരുന്നില്ല. എനിക്കവരെ അറി 
യുകകൂടിയില്ല. പക്ഷേ അവരെന്നെ വലയം 
ചെയ്ത്‌ ആക്രമിച്ചു. 

1അവരെന്നെ പരിഹസിക്കാന്‍ നിന്ദാവാക്കു 
കളുപയോഗിച്ചു. അവര്‍ പല്ലിറുമ്മി എന്നോ 
ടുള്ള ദേഷ്യം പ്രകടിപ്പിച്ചു. 

17൭ന്‍െറയജമാനനേ, എനിക്ക്‌ ഈ ദുരിത 
ങ്ങളുണ്ടാകുന്നതു നീയെത്രനാള്‍ കണ്ടിരിക്കും. 
അവരെന്നെ നശിപ്പിക്കാന്‍ ശ്രമിക്കുകയാണ്‌. യ 
ഹോവേ, എന്‍െറ ജീവന്‍ രക്ഷിച്ചാലും. എന്‍െറ 
പ്രിയപ്പെട്ട ജീവിതത്തെ ആ ദുഷ്ടരില്‍നിന്നും 
രക്ഷിച്ചാലും. സിംഹങ്ങളെപ്പോലെയാണവര്‍. 











സങ്കീര്‍ത്തനങ്ങള്‍ 35:5-36:7 


സമാധാനത്തില്‍ വസിക്കുന്നവര്‍ക്കെതിരെ 
തിന്മകള്‍ ചെയ്യാനാണവര്‍ ആലോചിക്കുന്നത്‌. 

മശത്രുക്കളെനിക്കെതിരെ നിന്ദ ചൊരിയുന്നു. 
അവര്‍ നുണകള്‍ പറയുന്നു, അവര്‍ ഇങ്ങനെ 
പറയുന്നു, “ആഹാ! നീ ചെയ്തതിന്മകള്‍ ഞ 
ങ്ങള്‍ ഞങ്ങളുടെ കണ്ണുകള്‍കൊണ്ടു കണ്ടിരി 
ക്കുന്നു.” 

മായഹോവേ, എന്താണു സംഭവിക്കുന്നതെന്ന്‌ 
തീര്‍ച്ചയായും നിനക്കു കാണാനാകും. അതിനാ 
ല്‍മിണ്ടാതിരിക്കരുതേ. എന്നെ വിട്ടുപോകരുതേ. 

2യഹോവേ, ഉണര്‍ന്നെഴുന്നേല്‍ക്കേണമേ! എ 
നന്‍െറെദൈവവും യഹോവയുമായവനേ, എനി 
ക്കായി പോരാടേണമേ. എനിക്കു ന്യായം പാലി 
ച്ചു തരേണമേ. 

24എന്‍െറെദൈവമായ യഹോവേ, നിന്‍െറ നീ 
തിയിൽ എന്നെ ന്യായം വിധിക്കേണമേ. അവ 
രെന്നെ പരിഹസിക്കാനിടയാക്കരുതേ. 

25*ആഹാ! ഞങ്ങള്‍ക്കാവശ്യമുള്ളതു കിട്ടി” എ 
ന്ന്‌ അവര്‍ പറയാനിടയാക്കരുതേ. യഹോവേ, 
“അവനെ ഞങ്ങള്‍ നശിപ്പിച്ചു!” എന്ന്‌ അവര്‍ 
പറയാനിടയാക്കരുതേ. 

26എന്‍െറശത്രുക്കള്‍ മുഴുവനും ലജ്ജിക്കുകയും 
പരുങ്ങുകയും ചെയ്യുമെന്ന്‌ ഞാനാശിക്കുന്നു. 
എനിക്കു ദുരിതങ്ങളുണ്ടായപ്പോള്‍ അവര്‍ ആ 
റുറ്റാദിച്ചു. തങ്ങളാണെന്നേക്കാള്‍ മികച്ചവരെന്ന്‌ 
അവര്‍ കരുതി! അതിനാലവര്‍ നാണവും അപ 
മാനവും കൊണ്ടു പൊതിയപ്പെടട്ടെ. 

27പിലര്‍ എനിക്കു നന്മവരുവാ൯ ആഗ്രഹിക്കു 
ന്നു. അവര്‍ക്കു വളരെ സന്തോഷമുണ്ടാകട്ടെ! 
അവരെപ്പോഴും പറയുന്നു, “യഹോവ മഹത്വമു 
ള്ളവനാകുന്നു! തന്‍െറ ദാസന്മാര്‍ക്ക്‌ അവന്‍ 
ഏറ്റവും മികച്ചത്‌ എപ്പോഴും കാംക്ഷിക്കുന്നു.” 

25യഹോവേ, അതിനാല്‍, നിന്‍െറ നന്മയെപ്പ 
റ്റിഞാന്‍ ജനങ്ങളോടുപറയുന്നു.നിന്നെ ഞാനെ 
ന്നും വാഴ്ത്തുന്നു. 

















സങ്കീര്‍ത്തനം 36 
സംവിധായകന്‌. യഹോവയുഒ ദാസന്‌. 
ദാവീദിന്‌. 
ഒരു ദുഷ്ടന്‍, “ഞാൻ ദൈവത്തെ ഭയക്കുക 
യോ ബഹുമാനിക്കുകയോ ചെയ്യുകയില്ല” എ 
ന്നു പറഞ്ഞാല്‍ അയാള്‍ കൂടുതല്‍ തിന്മചെയ്യു 

കയായിരിക്കും. 

2അയാള്‍ തന്നോടുതന്നെ നൂണ പറയുകയാ 
ണ്‌. അയാള്‍ സ്വന്തം തെറ്റുകള്‍ കാണുന്നില്ല. 
അതിനാലയാള്‍ മാപ്പപേക്ഷിക്കുന്നുമില്ല. 

3അയാളുടെ വാക്കുകള്‍ വിലകെട്ട നുണകള്‍ 
മാത്രം. നന്മ ചെയ്യാന്‍ പഠിക്കാനുള്ള വിവേകം 
അയാള്‍ക്കുണ്ടാകുന്നുമില്ല. 

രാത്രിയില്‍ അയാള്‍ തന്‍െറ ദുഷ്ടതകള്‍ 
ആലോചിക്കുന്നു. തിന്മയുടെ വഴി അയാള്‍ 
തെരഞ്ഞെടുക്കുന്നു. അയാള്‍ തിന്മചെയ്യുവാ൯ 
സ്വയം സമര്‍പ്പിക്കുകയും ചെയ്യുന്നു. 

യഹോവേ, നിന്‍െറ യഥാര്‍ത്ഥസ്നേഹം ആ 
കാശത്തിലും ഉയരെ. നിന്‍െറവിശ്വസ്തത മേ 
ഘങ്ങളെക്കാള്‍ ഉയരെ. 





18യഹോവേ, മഹാസഭയില്‍ ഞാന്‍ നിന്നെ 
വാഴ്ത്തും. ശക്തരായ ജനങ്ങളോടൊത്തായിരി 
ക്കുമ്പോള്‍ ഞാന്‍ നിന്നെ വാഴ്ത്തും. 

19എന്‍െറശത്രുക്കള്‍ ഇനി പരിഹാസം തുട 
രുകയില്ല. ഗൂഡാലോചനകള്‍ക്ക്‌ എന്‍െറ ശത്രു 
ക്കള്‍ തീര്‍ച്ചയായും ശിക്ഷിക്കപ്പെടും. 

270 എന്‍റെ ശത്രുക്കള്‍ യഥാര്‍ത്ഥത്തില്‍ സമാ 
ധാനത്തിനുശ്രമിക്കുകയല്ല. ഈ രാജ്യത്തെ 








യഹോവേ, നിനന്‍െറനന്മ ഉന്നതപര്‍വൃതത്തെ 
ക്കാള്‍ ഉന്നതം. നിന്‍െറ നീതി അത്ൃഗാധസമു 
ദ്രത്തെക്കാള്‍ ആഴമേറിയത്‌. യഹോവേ, മനുഷ്യ 
നെയും മൃഗങ്ങളെയും നീ സംരക്ഷി ക്കുന്നു. 

"നിന്‍റെ സ്നേഹിക്കുന്ന കാരുണ്യത്തെക്കാള്‍ 
വിലപ്പിടിപ്പുള്ളതൊന്നുമില്ല. മനുഷ്യരും ദൂത 
ന്മാരും സംരക്ഷണത്തിനായി നിന്നെ സമീപി 
ക്കുന്നു. 





സങ്കീര്‍ത്തനങ്ങള്‍ 36:8-37:34 


യഹോവേ, അവര്‍ക്ക്‌ നിന്‍െറആലയത്തിലു 
ഒളവയില്‍നിന്‌ പുതിയ കരുത്തുലഭിക്കുന്നു. നി 
ന്‍െറ ആനന്ദനദിയില്‍നിന്ന്‌ നീയവരെ കുടിപ്പി 
ക്കുന്നു. 

യഹോവേ, ജീവന്‍െറ ധാര നിന്നില്‍നിന്നുറ 
വെടുക്കുന്നു! നിന്‍െറപ്രകാശം ഞങ്ങള്‍ക്കു വെ 
ളിച്ചം പരത്തുന്നു. 

10യഹോവേ, നിന്നെ സത്യമായും അറിയുന്ന 
വരെ തുടര്‍ന്നു സ്നേഹിക്കേണമേ. നിന്നോടു 
വിശ്വസ്തരായവര്‍ക്ക്‌ നന്മകള്‍ ചെയ്യേണമേ. 

യഹോവേ, അഹങ്കാരികള്‍ എന്നെ കുടുക്കാ 
തിരിക്കേണമേ; ദുഷ്ടര്‍ എന്നെ പിടികൂടാതിരി 
ക്കേണമേ. 

12അവരുടെ കല്ലറകളില്‍ ഇങ്ങനെ രേഖപ്പെടു 
ത്ത്പെട്ടിരിക്കുന്നു,' “ഇവിടെ ദുഷ്ടര്‍ കിടക്കുന്നു. 
അവര്‍ വീഴ്ത്തപ്പെടുകയും തകര്‍ക്കപ്പെടുകയും 
ചെയ്തിരിക്കുന്നു. അവരൊരിക്കലും എഴുന്നേ 
ല്‍ക്കയില്ല.” 











സങ്കീര്‍ത്തനം 37 
ദാവീദിന്റെ ഗാനം. 

1ദുഷ്ടന്മാരെക്കുണ്ട്‌ വ്യാകുലപ്പെടേണ്ട. തിന്മ 
കള്‍ ചെയ്യുന്നവരെച്ചൊല്ലി അസൂയപ്പെടേണ്ട. 

2വേഗത്തില്‍ പഴുത്തുനശിക്കുന്ന പുല്ലും പച്ച 
ചെടികളും പോലെയാണ്‌ ദുഷ്ടന്മാര്‍. 

യഹോവയില്‍ വിശ്വസിക്കുകയും നന്മ ചെ 
യുകയും ചെയ്താല്‍, നീ ജീവിക്കുകയും ദേശ 
ത്തുനിന്ന്‌ ഒരുപാടു കാര്യങ്ങളാസ്വദിക്കുകയും 
ചെയ്യും. 

യഹോവയെ ശുശ്രൂഷിക്കുന്നതില്‍ ആഹ്റ്റാദി 
ക്കൂ. നിനക്കുവേണ്ടതെല്ലാം അവന്‍ തരും. 

യഹോവയെ ആശ്രയിക്കുക. അവനെ വിശ്വ 
സിക്കുക. ചെയ്യേണ്ടത്‌ അവന്‍ ചെയ്യും. 

യഹോവ നിനന്‍െറനന്മയെയും നീതിയെയും 
മദ്ധ്യാഹ്നത്തിലെ സൂര്യനെപ്പോലെ ശോഭയു 
ള്ളതാക്കട്ടെ. 

യഹോവയില്‍ വിശ്വസിക്കുകയും അവ 
നെറ സഹായം പ്രതീക്ഷിക്കുകയും ചെയ്യുക. 
ദുഷ്ടന്മാരുടെ വിജയം കണ്ട്‌ വിഷമിക്കേണ്ട. 
ദുഷ്ടന്മാര്‍തിന്മകളാലോചിച്ചു വിജയം നേടു 
മ്പോള്‍ വിഷമിക്കരുത്‌. 

കോപിക്കരുത്‌! ക്രോധിക്കുകയുമരുത്‌. നിന 
ക്കു തെറ്റായകാര്യങ്ങള്‍ ചെയ്യേണ്ടിവരുന്നത്ര 
മനസ്സുകലങ്ങാ൯ന്‍ ഇടയാക്കരുത്‌. 

എന്തുകൊണ്ടെന്നാല്‍, ദുഷ്ടന്മാര്‍ നശിപ്പിക്ക 
പ്പെടും. എന്നാല്‍ യഹോവയോടു സഹായമ 
പേക്ഷിക്കുന്നവര്‍ക്ക്‌ ദൈവത്തിന്‍െറ വാഗ്ദത്ത 
ഭൂമി ലഭിക്കും. 

1ചെറിയകാലം കൊണ്ട്‌ ദുഷ്ടന്മാര്‍ ഇല്ലാ 
താകും. നീ പരതിനോക്കിയാല്‍പ്പോലും കാണാ 
നാവാത്തവിധം അവര്‍ പൊയ്ക്കഴിയും! 

1വിനീതര്‍ക്ക്‌ ദൈവത്തിന്‍െറ വാഗ്ദത്തഭൂമി 
ലഭിക്കും. അവര്‍ സമാധാനം ആസ്വദിക്കുകയും 
ചെയ്യും. 

ദുഷ്ടന്മാര്‍ നല്ലവര്‍ക്കെതിരെ ഗൂഡാലോ 
ചന നടത്തുന്നു. നല്ലവരുടെനേരെ പല്ലിറുമ്മി 
ദുഷ്ടര്‍ കോപം പ്രകടിപ്പിക്കുന്നു. 

13എന്നാല്‍ നമ്മുടെ യജമാനന്‍ ആ ദുഷ്ടന്മാ 
രെപരിഹസിക്കുന്നു. അവര്‍ക്കെന്തു സംഭവിക്കു 
മെന്ന്‌ അവന്‍ കാണുന്നു. 

ദുഷ്ടന്മാര്‍ വാളെടുക്കുന്നു, വില്ലുകുലയ്ക്കു 
ന്നു. പാവപ്പെട്ട നിസ്സ്റഹായരെ അവര്‍ക്കു കൊ 
പണം. സന്മനസ്സുള്ള വിശ്വസ്തരെ അവര്‍ക്കു 
കൊല്ലണം. 











562 


പക്ഷേ അവരുടെ വില്ലുകളൊടിയും. അവ 
രുടെ വാളുകള്‍ അവരുടെതന്നെ ഹൃദയത്തിലേ 
ക്കിറങ്ങും. 

ദുഷ്ടന്മാരുടെ വലിയ ഒരു കൂട്ടത്തെക്കാള്‍ 
നല്ലത്‌ ഏതാനും നല്ലവരാണ്‌. 

17എന്തുകൊണ്ടെന്നാല്‍, ദുഷ്ടന്മാര്‍ നശിപ്പി 
ക്കപ്പെടും. പക്ഷേ നല്ലവരെ യഹോവ താങ്ങി 
ക്കൊള്ളും. 

18നിര്‍മ്മലരെ യഹോവ ജീവിതത്തിലുടനീളം 
പരിപാലിക്കുന്നു. അവര്‍ക്കുള്ള അവകാശം 
നിത്യമായിരിക്കും. 

ദുരിതങ്ങള്‍ വരുമ്പോള്‍ നല്ലവര്‍ നിരാശരാ 
വുകയില്ല. പട്ടിണിയുടെകാലം വരുമ്പോള്‍ ന 
ല്ൃവര്‍ക്ക്‌ ധാരാളം ഭക്ഷണമുണ്ടായിരിക്കും. 

2പക്ഷേ ദുഷ്ടന്മാര്‍ യഹോവയുടെ ശത്രുക്ക 
മാകുന്നു. അവര്‍ നശിപ്പിക്കപ്പെടുകയും ചെ 
യും. അവരുടെ താഴ്വരകള്‍ വരണ്ട എരിയും. 
അവര്‍ പൂര്‍ണ്ണമായും തകര്‍ക്കപ്പെടും. 

മ്ദുഷ്ടന്‍ വേഗം കടം വാങ്ങുകയും ഒരിക്കലും 
തിരിച്ചുകൊടുക്കാതിരിക്കുകയും ചെയ്യുന്നു. പ 
ക്ഷേ നീതിമാന്‍ ഉദാരമായി മറ്റുള്ളവര്‍ക്കുനല്‍ 
കുന്നു. 

മാനീതിമാന്‍ അനുഗ്രഹിക്കുന്നവര്‍ക്ക്‌ ദൈവ 
ത്തിന്‍െറ വാഗ്ദത്തഭൂമി ലഭിക്കുന്നു. എന്നാല 
വന്‍ ശപിക്കുകയാണു ചെയ്യുന്നതെങ്കില്‍ 
അവര്‍ നശിപ്പിക്കപ്പെടും. 

മശ്രദ്ധയോടെനടക്കാന്‍ ഭടനെ യഹോവ സ 
ഹായിക്കുന്നു. യഹോവ അവനെ വീഴാതെ നോ 
ക്കുന്നു. 

24ഭടന്‍ ശത്രുക്കളെ ആക്രമിക്കാന്‍ ഓടുമ്പോള്‍ 
യഹോവ അവന്‍െറ കൈക്കു പിടിച്ച്‌ വീഴാതെ 
നോക്കുന്നു. 

ഞാന്‍ ചെറുപ്പമായിരുന്നു, ഇപ്പോളെനിക്കു 
വയസ്സായി. നീതിമാന്മാരെ ദൈവം കൈവെ 
ടിയുന്നത്‌ ഞാനൊരിക്കലും കണ്ടിട്ടില്ല. നീതി 
മാന്മാരുടെ കുട്ടികള്‍ ഭക്ഷണത്തിനായി യാചി 
ക്കുന്നത്‌ ഞാനൊരിക്കലും കണ്ടിട്ടില്ല. 

26നീതിമാ൯ന്‍ അന്യര്‍ക്ക്‌ ഉദാരമായി നല്‍കുന്നു. 
അവന്‍െറ കൂട്ടികള്‍ ഒരനുഗ്രഹമാകുന്നു. 

മ്തിന്മ ചെയ്യാതിരിക്കുകയുംനന്മചെയ്യുകയും 
ചെയ്താല്‍ നിങ്ങള്‍ എന്നേക്കും ജീവിക്കും. 

28൬യഹോവനീതിയെ സ്നേഹിക്കുന്നു. തന്‍െറ 
അനുയായികളെ അവന്‍ സഹായിക്കാതെ അയ 
യ്ക്കുകയില്ല. യഹോവയെപ്പോഴും തന്‍െറ അ 
നുയായികളെ സംരക്ഷിക്കും. പക്ഷേ ദുഷ്ടരെ 
നശിപ്പിക്കുകയും ചെയ്യും. 

29നീതിമാന്മാര്‍ക്ക്‌ ദൈവത്തിന്‍െറ വാഗ്ദത്ത 
ഭൂമിലഭിക്കും. അവരവിടെ നിത്യമായിജീവിക്കും. 

നീതിമാന്‍ സദുപദേശം നല്‍കുന്നു. അവ 
ന്‍െറ തീരുമാനങ്ങള്‍ എല്ലാവര്‍ക്കും ന്യായമായി 
രിക്കും. 

31യഹോവയുടെ വചനങ്ങള്‍ അവന്‍ 
പഠിച്ചി രിക്കുന്നു. നേരായമാര്‍ഗ്ഗം വെടിഞ്ഞ്‌ 
ഒരിക്കലും അയാള്‍ ജീവിക്കയില്ല. 

പക്ഷേ നല്ലവരെ കൊല്ലാനാണ്‌ ദുഷ്ടന്മാര്‍ 
എപ്പോഴും നോക്കുന്നത്‌. 

ദുഷ്ടന്മാരുടെ പ SS നല്ല 
വരെ യഹോവഒരിക്കലും കൈവെടിയുകയില്ല. 
നല്ലവരെ കുറ്റക്കാരെന്നു വിധിക്കപ്പെടാ൯ന്‍ ദൈ 
വം അനുവദിക്കുകയില്ല. 

യഹോവ പറയുന്നതുചെയുക. അവന്‍െറ 
സഹായം കാത്തിരിക്കുക.യഹോവ നിന്നെ വി 
ജയിയാക്കും. ദുഷ്ടന്മാരെ ഓടിച്ചുവിട്ടിട്ട്‌ ദൈ 
വം തന്‍െറ വാഗ്ദത്തഭൂമി നിനക്കു നല്‍കും. 



































563 


ശക്തനായ ഒരു ദുഷ്ടനെ ഞാന്‍ കണ്ടിരുന്നു. 
കരുത്തും ആരോഗ്യവുമുള്ള ഒരു മരം പോലെയാ 
യിരുന്നു അയാള്‍. 

36പക്ഷേ അയാള്‍ പോയി. തെരഞ്ഞുനോക്കി 
യെങ്കിലും ഞാനയാളെ കണ്ടെത്തിയില്ല. 

37നിര്‍മ്മലരും വിശ്വസ്തരുമായിരിക്കുക. സ 
മാധാന കാംക്ഷികള്‍ക്ക്‌ ധാരാളം പിന്‍ഗാമിക 
ളുണ്ടാകും. 

പക്ഷേ നിയമലംഘകര്‍ പൂര്‍ണ്ണമായും നശി 
പ്പിക്കപ്പെടും. അവരുടെ പിന്‍ഗാമികള്‍ ദേശ 
ത്തുനിന്നും തുരത്തപ്പെടുകയും ചെയ്യും. 

39നീതിമാന്മാരെ യഹോവ രക്ഷിക്കുന്നു. ദുരി 
തങ്ങളുണ്ടാകുമ്പോള്‍ യഹോവയാണവര്‍ക്കു ക 
രൂത്ത്‌. 

40നീതിമാന്മാരെ യഹോവ സഹായിക്കുകയും 
രക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവന്‍ യഹോവ 
യെ ആശ്രയിക്കുകയും അവന്‍ അവരെ ദുഷ്ട 
രില്‍നിന്നും രക്ഷിക്കുകയും ചെയ്യുന്നു. 


സങ്കീര്‍ത്തനം 38 
അനുസ്മരണദിനത്തിലേക്കുള്ള 
ദാവവീദിന്െറ ഒരു ഗാനം. 

1യഹോവേ, ക്രോധത്തോടെ എന്നെ വിമര്‍ 
ശിക്കരുതേ. കോപത്തോടെ എന്നെ ശിക്ഷിക്ക 
രുതേ. 

യഹോവേ, നീയെന്നെ മുറിവേല്ലിച്ചിരിക്കു 
ന്നു. നിന്‍െറ അമ്പുകള്‍ എന്നിലേക്കു തുളച്ചുക 
യറി. 

നീയെന്നെ ശിക്ഷിച്ചു. എന്‍െറ ശരീരമാകെ 
മുറിവുകളാണ്‌. ഞാന്‍ പാപം ചെയ്തു, നീയെ 
ന്നെ ശിക്ഷിക്കുകയും ചെയ്തു. അതിനാലെ 
ന്‍െറ അസ്ഥികളെല്ലാം വേദനിക്കുന്നു. 

4്തിന്മകള്‍ ചെയ്തതിനു കുറ്റക്കാരനാണു ഞാ 
൯. ആ കുറ്റം ഒരുമഹാഭാരം പോലെയാണ്‌. 
തല യുയര്‍ത്താനാകാതെ ഞാന്‍ നാണം കെട്ടു. 

ഞാനൊരു വിഡ്ഡിത്തം ചെയ്തു. ഇപ്പോ 
ഴെനന്‍െറ വ്രണങ്ങള്‍ പഴുത്തുനാറുന്നു. 

ഞാന്‍ കുനിഞ്ഞു നമിച്ചു. ദിവസം മുഴുവന്‍ 
ഞാന്‍ ദു:ഖിതനായിരിക്കുന്നു. 

"പനിമൂലം എന്‍െറ ശരീരമാകെ പീഡിതമാ 
യിരിക്കുന്നു. 
&എനിക്ക്‌ ഒന്നും അനുഭവപ്പെടാനാകാത്തത്ര 
മുറിവേറ്റിരിക്കുന്നു. എന്‍െറ വേഗത്തിലിടിക്കു 
ന്ന ഹൃദയം എന്നെ നിലവിളിപ്പിക്കുന്നു. 

%൭നന്‍െറെയജമാനനേ, എന്റെറ ഞരക്കം നീ 
കേട്ടു. എന്‍െറ നെടുവീര്‍പ്പുകള്‍ നിന്നില്‍നിന്ന്‌ 
ഒളിക്കപ്പെടിട്ടില്ല. 

10 ൭നന്‍െറഹൃദയം തകരുകയാണ്‌. എന്‍െറ കരു 
ത്തുനഷ്ടപ്പെട്ടു. ഞാന്‍ അന്ധനാവുകയാണ്‌. 

1എന്‍െറ രോഗംമൂലം സുഹൃത്തുക്കളും അയല്‍ 
ക്കാരും എന്നെകാണാ൯ വരുന്നില്ല. എന്‍െറ കു 
ടുംബാംഗങ്ങള്‍ എന്‍െറയടുത്തേക്കുവരുന്നില്പ. 

ശത്രുക്കള്‍ എന്നെനിന്ദിക്കുന്നു. അവര്‍ നുണ 
കളും ഈഹാപോഹങ്ങളും പരത്തുകയാണ്‌. എ 
പ്പോഴും അവര്‍ എന്നെപ്പറ്റി പറഞ്ഞു കൊണ്ടിരി 
ക്കുന്നു. 

3പക്ഷേ ഒരു ബധിരനെപ്പോലെ എനിക്ക്‌ 
കേള്‍ക്കുവാന്‍ കഴിയുന്നില്ല. ഒരു a 
ലെ എനിക്ക്‌ സംസാരിക്കുവാനും കഴിയുന്നില്ല. 

14ആളുകള്‍ പറയുന്നതെന്തെന്നു കേള്‍ക്കാന്‍ 
കഴിയാത്തവനെപ്പോലെയാണു ഞാന്‍. ശത്രു 
ക്കള്‍ ചെയ്യുന്നതു തെറ്റാണെന്നു വാദിച്ചു തെ 
ളിയിക്കാ൯ എനിക്കാവില്ല. 














സങ്കീര്‍ത്തനങ്ങള്‍ 37:35-39:9 


15യഹോവേ, അതിനാല്‍ നീയെന്നെപ്രതിരോ 
ധിക്കേണമേ. എന്‍റെ യജമാനനായ ദൈവമേ, 
നീയെനിക്കുവേണ്ടി സംസാരിക്കേണമേ. 

ഞാനെന്തെങ്കിലും പറഞ്ഞാല്‍ ശത്രുക്കള്‍ 
എന്നെ പരിഹസിക്കും. ഞാന്‍ രോഗിയാണെ 
ന്നും എന്‍െറ തെറ്റുകള്‍ക്കുള്ള ശിക്ഷയാണതെ 
ന്നും അവര്‍ പറയും. 

തിന്മകള്‍ ചെയ്യുന്നതിലുള്ള കുറ്റം എന്‍െറ 
മേലുണ്ടെന്ന്‌ എനിക്കറിയാം. എന്‍െറവേദന എ 
നിക്കു മറക്കാനാകുന്നില്ല. 

18യഹോവേ, ഞാന്‍ ചെയ്ത തിന്മകളെപ്പറ്റി 
ഞാന്‍ നിന്നോടുപറഞ്ഞു, എനന്‍െറപാപങ്ങ 
ളില്‍ ഞാന്‍ വ്യസനിക്കുന്നു. 

19 എനറ ശത്രുക്കള്‍ ആരോഗ്യത്തോടെ ജീവി 
ക്കുന്നു, അവര്‍ അനവധി നുണകളും പറഞ്ഞി 
രിക്കുന്നു. 

20ശത്രുക്കളെന്നോടു തിന്മകള്‍ ചെയ്യുന്നു. ഞാ 
നവരോടു നന്മകള്‍മാത്രം ചെയ്തു. നന്മകള്‍ 
ചെയ്യാനേ ഞാന്‍ ശ്രമിച്ചിട്ടുള്ളു. പക്ഷേ അവര്‍ 
എനിക്കെതിരായിരിക്കുന്നു. 

2 യഹോവേ, എന്നെ കൈവെടിയരുതേ! എ 
നന്‍െറെദൈവമേ, എന്നോടടുക്കേണമേ! 

22വേഗംവന്ന്‌ എന്നെ സഹായിക്കേണമേ! എ 
നന്‍െറദൈവമേ, എന്നെ രക്ഷിക്കേണമേ! 














സങ്കീര്‍ത്തനം 39 
സംവിധായകനായ യെദുഥുന്‍. ദാവിദിന്റെ 
ഒരു ഗാനം. 
ഞാന്‍പറഞ്ഞു, “ഞാനെന്‍െറവാക്കുകള്‍ സൂ 
ക്ഷിച്ചുപയോഗിക്കും. എന്നെപാപം ചെയ്യിക്കാ 
൯ ഞാനെനന്‍െറ നാവിനെ അനുവദിക്ക യില്ല. 
ദുഷ്ടന്മാര്‍ക്കിടയില്‍ ഞാന്‍ വായടച്ചു നി 

ല്‍ക്കും.” 

2അതിനാല്‍ ഞാനൊന്നും പറയുന്നില്ല. നല്ല 
കാര്യങ്ങള്‍പോലും ഞാന്‍ പറഞ്ഞില്ല! പക്ഷേ 
ഞാന്‍ കൂടുതല്‍ കൂടുതല്‍ വിഷമിച്ചു. 

ഞാന്‍ വളരെകോപിച്ചു. ഇതെപ്പറ്റി ആലേ 
ചിക്കുന്തോറും എനന്‍െറെകോപം കൂടി. അത 
നാല്‍ ഞാന്‍ ചിലതുപറഞ്ഞു. 

യേഹോവേ, എനിക്കിപ്പോള്‍ എന്തുസംഭവി 
ക്കുമെന്ന്‌ എന്നോടുപറയേണമേ. ഞാനിനി എ 
ത്രകാലം ജീവിച്ചിരിക്കുമെന്ന്‌ എന്നോടു പറ 
യേണമേ. എന്‍െറജീവിതം യഥാര്‍ത്ഥത്തില്‍ 
എത്രഹ്രസ്വമാണെന്ന്‌ എന്നെ അറിയിച്ചാലും. 


-_ 0 











ട്ഹസ്വമായൊരു ജീവിതമാണു യഹോവേ, 
നീയെനിക്കു നല്‍കിയത്‌. നിന്‍േറതുമായി തട്ടി 
ച്ചുനോക്കുമ്പോള്‍ എന്‍െറ ഹ്രമ്്വജീവിതം ഒന്നു 
മല്ല. വേഗം അപ്രത്ൃക്ഷമാകുന്ന മേഘം പോലെ 
യാണ്‌ എല്ലാവരുടെയും ജീവിതം. ഒരുത്തരും 
നിത്യമായി ജീവിക്കുന്നില്ല! 

ഞങ്ങളുടെ ജീവിതം കണ്ണാടിയിലെ പ്രതി 
ബിംബംപോലെ. ജീവിതത്തിലുടനീളം ഞങ്ങള്‍ 
സാധനങ്ങള്‍ ശേഖരിക്കാന്‍ തത്രപ്പെടുന്നു. പ 
ക്ഷേ മരണാനന്തരം അവ ആര്‍ക്കാണു കിട്ടുക. 

യജമാനനേ, അതിനാലെനിക്കെന്തു പ്രതീ 
ക്ഷ? നീയാണെനന്‍െറ പ്രതീക്ഷ! 

യഹോവേ, ഞാന്‍ചെയ്ത തിന്മകളില്‍ നി 
ന്നും എന്നെ രക്ഷിച്ചാലും. ദുഷ്ടനെപ്പോലെ 
ഞാന്‍ പരിഗണിക്കപ്പെടുവാ൯ന്‍ എന്നെ അനുവ 
ദിക്കരുതേ. 

ടഞാനെനന്‍െറ വായ്‌ തുറക്കുകയില്ല. ഞാനൊ 
ന്നും പറയുകയില്ല. യഹോവേ, ചെയ്യേണ്ടതുനീ 
ചെയ്തു. 

















സങ്കീര്‍ത്തനങ്ങള്‍ 39:10-41:6 


1പക്ഷേ ദൈവമേ, എന്‍െറ ശിക്ഷ അവസാ 
നിപ്പിക്കേണമേ. നീയതു നിര്‍ത്തിയില്ലെങ്കില്‍ 
ഞാന്‍ നശിപ്പിക്കഒ 

വാല വത ജീവിതം നയിക്കു 
ന്നതെങ്ങനെയെന്നു പഠിപ്പിക്കുന്നതിന്‌ പാപം 
ചെയ്യുന്നവരെ നീ ശിക്ഷിക്കുന്നു. ചിതല്‍ തുണി 
തിന്നുന്നതുപോലെ മനുഷ്യന്‍ സ്നേഹിക്കുന്ന 
ഇഷ്ടവസ്തുക്കള്‍ നീ നശിപ്പിക്കുന്നു. അതെ, 
നമ്മുടെ ജീവിതം പെട്ടെന്ന്‌ അപ്രത്യക്ഷമാകു 
ന്ന മേഘത്തുണ്ടുപോലെ. 

12യഹോവേ, എന്‍െറപ്രാര്‍ത്ഥന കേട്ടാലും! 
നിന്നോടുള്ള എന്‍െറവിലാപം കേട്ടാലും. എ 
നെറ കണ്ണുനീര്‍ കണ്ടാലും. നിന്നോടൊപ്പം ഈ 
ജിവിതത്തിലെ കടന്നുപോകുന്ന ഒരു യാത്രി 
ക൯മാത്രമാണു ഞാന്‍. എന്‍െറ മുഴുവന്‍ പൂര്‍വ്വി 
കരെയും പോലെ ചെറിയൊരു കാലത്തേക്കു 
ഞാനിവിടെ ജീവിക്കുന്നു. 

യഹോവേ, എന്നെ വെറുതെ വിട്ടാലും. 
ഞാന്‍ മരിച്ച്‌ ഇല്ലാതെയാകുന്നതിനുമുന്പ്‌ ആ 
റുറ്റാദത്തോടെ ജീവിക്കാന്‍ എന്നെ അനുവദിക്കേ 
ണമേ. 




















സങ്കീര്‍ത്തനം 40 
സംവിധായകന്‌ ദാവിദിന്റെ ഒരു ഗാനം. 
ഞാന്‍ യഹോവയെ വിളിക്കുകയും അവന്‍ 


564 


യഹോവേ, നിന്‍െറ സദ്പ്രവൃത്തികളെപ്പു 
റ്റി ഞാന്‍ പറയുന്നു. അക്കാര്യങ്ങളൊന്നും ഞാന്‍ 
മനസ്സിലൊളിപ്പിച്ചു വച്ചിട്ടില്ല. രക്ഷനേടാന്‍ 
അവര്‍ക്കു യഹോവയെ ആശ്രയിക്കാമെന്ന്‌ ഞാ 
നവരോടു പറഞ്ഞു. മഹാസഭയില്‍നിന്ന്‌ നി 
നെറ വിശ്വസ്തതയെയും കാരുണ്യത്തെയും 
ഞാന്‍ മറച്ചു വചില്ല. 

1 തയഹോവേ, അതിനാല്‍ നിന്‍െറ കാരുണ്യം 
എന്നില്‍നിന്നും ഒളിച്ചുവയ്ക്കരുതേ! നിന്‍െറ 
കാരുണ്യവും വിശ്വസ്തതയും എന്നെ രക്ഷി 
ക്കട്ടെ.” 

2 എനിക്കു ചുറ്റിലും ദുഷ്ടന്മാര്‍ നിരന്നിരിക്കു 
ന്നു. അവര്‍ എണ്ണമദ്റതയുണ്ട! എന്‍െറ പാപ 
ങ്ങള്‍ എന്നെ പിടിച്ചിരിക്കുന്നു. എനിക്കവയില്‍ 
നിന്നും രക്ഷപ്പെടാനുമാകുന്നില്ല. എന്‍െറ തല 
യിലെമുടികളെക്കാളുമുണ്ടവ. എനിക്കെന്റെ 
ധൈര്യം നഷ്ടമായിരിക്കുന്നു. 

13യഹോവേ, ഓടിവന്ന്‌ എന്നെ രക്ഷിച്ചാലും! 
യഹോവേ, വേഗം വന്ന്‌ എന്നെ സഹായിച്ചാ 
ലും! 

14ആ ദുഷ്ടന്മാര്‍ എന്നെ വധിക്കാന്‍ ശ്രമിക്കു 
കയാണ്‌. യഹോവേ, അവരെ ലജ്ജിതരും നിരാ 
ശരുമാക്കേണമേ. അവര്‍ക്ക്‌ എന്നെ മുറിവേല്ലിക്ക 
ണം. അവര്‍ നാണംകെട്ട്‌ പി 

15ആ ദുഷ്ടന്മാര്‍ എന്നെ പരിഹസിക്കുന്നു. 














വിളികേള്‍ക്കുകയും ചെയ്തു. എന്‍െറ വിലാപ 
ങ്ങള്‍ അവന്‍ കേട്ടു. 

മശവക്കുഴിയില്‍നിന്നും യഹോവ എന്നെ ഉയ 
ര്‍ത്തി. ചെളിനിറഞ്ഞ ആ സ്ഥലത്തുനിന്നും 
അവനെന്നെ ഉയര്‍ത്തി. അവനെന്നെ പൊക്കി 
യെടുത്ത്‌ ഉറച്ചസ്ഥലത്തു നിര്‍ത്തുകയും എ 
ന്‍െറ കാലുകള്‍ തെന്നാതെ സൂക്ഷിക്കുകയും 
ചെയ്തു. 

യഹോവ എനന്‍െറവായില്‍ ഒരു പുതുഗാനം 
നിറച്ചു. എന്‍െറ ദൈവത്തിനൊരു സ്തോത്ര 
ഗീതം. എനിക്കു സംഭവിച്ചതു കണ്ട്‌ അനേകര്‍ 
ദൈവത്തെ ആരാധിക്കും. അവര്‍ യഹോവയില്‍ 
ആശ്രയിക്കും. 

യഹോവയില്‍ ആശ്രയിക്കുന്നവ൯ന്‍ യഥാര്‍ 
ത്ഥത്തില്‍ ആഹ്റാദിക്കും. പിശാചുക്കള്‍ക്കും വ്യാ 
ജദൈവങ്ങള്‍ക്കും പിറകേ തങ്ങളുടെ സഹായ 
ത്തിനായി പോകാത്തവരും ഭാഗ്യവാന്മാര്‍. 

ടഞങ്ങളുടെ ദൈവമായ യഹോവേ, ധാരാളം 
അത്ഭുതങ്ങള്‍ നീ ചെയ്തിരിക്കുന്നു! ഞങ്ങള്‍ 
ക്കായി അത്ഭുതകരമായ പരിപാടികള്‍ നിന 
ക്കുണ്ട. ആര്‍ക്കും അവയുടെ പട്ടികനിരത്താനാ 
വില്ല! എണ്ണാനാകാത്തത്രയുള്ള അക്കാര്യങ്ങളെ 
പ്പറ്റി ഞാന്‍ വീണ്ടും വീണ്ടും പറയും. 

യഹോവേ, നീയിത്‌ എനിക്കു മനസ്സിലാക്കി 
ത്തന്നു. ബലികളോ ധാന്യബലികളോ സത്യ 
ത്തില്‍ നിനക്കുവേണ്ട. ഹോമയാഗങ്ങളോ പാ 
പബലികളോ നിനക്കുവേണ്ട. 

"അതിനാല്‍ ഞാന്‍പറഞ്ഞു, “ഇതാ എന്നെ 
എടുത്തുകൊള്‍ക. ഞാനിതാ വരുന്നു. പുസ്ത 
കത്തില്‍ എന്നെപ്പറ്റി ഇതാണെഴുതപ്പെട്ടിരിക്കു 
ന്നത്‌. 

“എന്റെറ ദൈവമേ, നിന്‍െറ ഇച്ഛപോലെ 
പ്രവര്‍ത്തിക്കുവാന്‍ ഞാനാഗ്രഹിക്കുന്നു. 
നിന്‍െറ വചനങ്ങള്‍ എനിക്കറിയാം. 

തഹാസഭയിലുള്ളവരോടു ഞാന്‍ വിജയത്തി 
ന്‍റ സുവാര്‍ത്ത പറഞ്ഞു. ആ സദ്വാര്‍ത്ത 
പ്രസംഗിക്കുന്നത്‌ ഞാന്‍ ഒരിക്കലും നിര്‍ത്തുക 
യില്ലെന്ന്‌ യഹോവേ, നിനക്കറിയുകയും ചെ 


യ്രാം. 











അവര്‍ പറായാനാവാതെ അമ്പരന്നു വിഷമി 
ക്കട്ടെ! 

1പക്ഷേ നിന്നോടടുക്കുന്നവര്‍ സന്തോഷ 
ത്താല്‍ മതിമറക്കട്ടെ. നീ രക്ഷിക്കുന്നത്‌, അവരി 
ഷ്ടപ്പെടുന്നു. അതിനാലവര്‍ എല്ലായ്‌പ്പോഴും 
“യഹോവ വാഴ്ത്തപ്പെടട്ടെ” എന്നുപറയട്ടെ! 

17യഹോവേ, ഞാന്‍ വെറുമൊരു സഹായമി 
ല്ലാത്ത ദരിദ്രന്‍. എന്നെ സഹായിക്കുകയും ര 
ക്ഷിക്കുകയും ചെയ്യേണമേ. എന്‍െറെദൈവമേ, 
താമസമരുതേ! 





സങ്കീര്‍ത്തനം 41 
സംവിധായകന്‌. ദവീദിന്ദെ ഒരു ഗാനം. 
[പാവങ്ങളെ സഹായിക്കുന്നവന്‍ അനവധി 

അനുഗ്രഹങ്ങള്‍ ലഭിക്കും.* ദൂരിതങ്ങളുണ്ടാകു 
മ്പോള്‍ യഹോവ അവനെ രക്ഷിക്കും. 
യഹോവ അയാളെ സംരക്ഷിക്കുകയും അവ 
ന്‍െറ ജീവനെ രക്ഷിക്കുകയും ചെയ്യും. ഭൂമിയില്‍ 
അയാള്‍ അനുഗ്ൃഹീതനാകും. ശത്രുക്കള്‍ അയാ 
ളെ നശിപ്പിക്കാന്‍ ദൈവം ഇടയാക്കുകയില്ല. 

രോഗം പിടിച്ചു ss os hare യ 
ഹോവ അയാള്‍ക്കു ശക്തിനല്‍കും. അയാള്‍ 
രോഗംപിടിപെട്ടു കിടന്നേക്കാം. പക്ഷേ യഹോ 
വ അയാളെ സുഖപ്പെടുത്തും. 

“ഞാന്‍പറഞ്ഞു, “യഹോവേ, എന്നോടു കരു 
ണകാട്ടേണമേ. ഞാന്‍ നിനക്കെതിരെ പാപം 
ചെയ്തു, പക്ഷേഎന്നോടു പൊറുക്കുകയും 
എനിക്കു നല്ലതു വരുത്തുകയും ചെയ്താലും.” 

ടഎന്‍െറശത്രുക്കള്‍ എന്നെക്കുറിച്ച്‌ ദുഷ്കാര്യ 
ങ്ങള്‍പറയുന്നു. അവര്‍ പറയുകയാണ്‌, “എപ്പോ 
ഴാണിയാള്‍ മരിച്ച്‌ അയാളുടെ ഓര്‍മ്മനശിക്കു 
കു? 

എന്നെക്കാണാന്‍ വരുന്നവര്‍ തങ്ങളുടെയഥാ 
ര്‍ത്ഥളള്ളിലിരിപ്പ്‌ വെളിവാക്കുന്നില്ല. എന്നെപ്പു 
റ്റിചിലതറിയാ൯ മാത്രമാണവര്‍ വരുന്നത്‌. എ 
ന്നിടുവര്‍പോയി അപവാദങ്ങള്‍ പ്രചരിപ്പിക്കു 
ന്നു. 











അനവധി ... ലഭിക്കും അഥവാ 
വാനാവുക (സന്തോഷവാ൯).” 


“സത്യമായും ഭാഗ്യ 


565 


'എന്‍െറശത്രുക്കള്‍ എന്നെക്കുറിച്ച്‌ തെറ്റായ 
കാര്യങ്ങള്‍ പിറുപിറുക്കുന്നു. അവര്‍ എനിക്കെ 
തിരെ പദ്ധതികളിടുകയാണ്‌. അവര്‍ പറയുന്നു, 
“അവന്‍ എന്തോ തെറ്റുചെയ്തു. 

“അതിനാലാണവന്‍ രോഗംവന്നത്‌. അവനൊ 
രിക്കലും സുഖപ്പെടുകയില്ലെന്നു ഞാന്‍ കരുതു 
ന്നു.” 

9എനന്‍െറ ഉറ്റപങ്ങാതി എന്നോടൊപ്പം ഭക്ഷി 
ച്ചു. ഞാനവനെ ആശ്രയിച്ചു. പക്ഷേ ഇപ്പോള്‍ 
അവനും എനിക്കെതിരായിരിക്കുന്നു. 

10യഹോവേ, അതിനാലെന്നോടു ദയ കാട്ടേ 
ണമേ. ഞാനെഴുന്നേല്‍ക്കട്ടെ, അപ്പോള്‍ ഞാന 
തിനുപകരം ചെയ്തുകൊള്ളാം. 

1 യഹോവേ, ശത്രുക്കളെന്നെ മുറിപ്പെടുത്തരു 
തേ, അപ്പോള്‍, നീയവരെ എനിക്കെതിരെ അയ 
ചിട്ടില്ലെന്നു ഞാന്‍ മനസ്സിലാക്കും. 

ഞാന്‍ നിഷ്കളങ്കനാണ്‌. നീയെന്നെ ബല 
പ്പെടുത്തുകയും ചെയ്തു. നീയെന്നെ എണീറ്റു 
നിന്ന്‌ എന്നെന്നും ശുശ്രൂഷിക്കാറാക്കി. 

13യിസ്രായേലിന്‍െറ ദൈവമാകുന്ന യഹോ 
വയെ സ്തുതിക്കുക! അവന്‍ എപ്പോഴുമായിരു 
ന്നു. എപ്പോഴുമായിരിക്കുകയും ചെയ്യും. 
ആമേന്‍, ആമേന്‍! 











പുസ്തകം 2 


സങ്കീര്‍ത്തനം 42 
സംവിധായകന്‌. കോരഹിന്റെറ കുടുംബ 
ത്തില്‍ നിന്നൊരു ധ്യാനഗീതം. 
1നീര്‍ച്ചാലൂുകള്‍ക്കായിമാ൯ ദാഹിക്കുന്നു. അ 
തേപോലെ, ദൈവമേ, എന്‍െറ ആത്മാവ്‌ നിന 

ക്കായി ദാഹിക്കുന്നു. 

2എന്‍െറആത്മാവ്‌ ജീവിക്കുന്ന ദൈവത്തിനാ 
യി ദാഹിക്കുന്നു. എപ്പോഴാണെനിക്ക്‌ അവനെ 
കാണാനാവുക? 

ശത്രു എന്നെ സ്ഥിരമായി പരിഹസിക്കുന്നു. 
അവന്‍ചോദിക്കുന്നു, “എവിടെ നിന്‍െറദൈവം? 
ഇനിയും അവന്‍ നിന്നെ രക്ഷിക്കാന്‍ വന്നി 
ല്ലേ?” പകലും രാത്രിയും എന്‍െറ കണ്ണുനീര്‍ 
ആയിരുന്നു എന്‍െറ ഭക്ഷണം. അനവധിയായ 
ദു:ഖം എനിക്കുണ്ട്‌. 

ആലയത്തിലെ എന്‍െറ നല്ലകാലം ഓര്‍മ്മി 
ക്കുമ്പോള്‍ എന്‍്റെറഹൃദയം തകരുന്നു: ആള്‍ക്കൂട്ട 
ത്തെ ഞാന്‍ ദൈവത്തിന്‍െറ ആലയത്തിലേക്കു 
നയിച്ചു നടന്നതു ഞാനോര്‍മ്മിക്കുന്നു. ആള്‍ക്കു 
ടടത്തിന്റെ ആഘോഷവേളകളിലെ സന്തോഷ 
സ്തോത്രഗീതങ്ങള്‍ ഞാനോര്‍മ്മിക്കുന്നു. 

ട്ഞാനെന്തിനു വ്യസനിക്കണം? ഞാനെന്തി 
നിത്ര ആകുലചിത്തനാകണം? ദൈവത്തിന്‍െറ 
സഹായത്തിനു ഞാന്‍ കാത്തിരിക്കണം. അവ 
നെ സ്തുതിക്കാന്‍ ഇനിയുമെനിക്കവസരം ലഭി 
ക്കും. അവനെന്നെ രക്ഷിക്കും! 

ഓ, എനന്‍െറെദെവമേ, ഞാന്‍ വളരെ ദൂ:ഖിത 
നാണ്‌. അതിനാല്‍ യോര്‍ദ്ദാന്‍താഴ്‌ വരയില്‍ 
നിന്നും ഹെര്‍മ്മോന്‍പര്‍വ്വതങ്ങളില്‍നിന്നും മീ 
സാര്‍പര്‍വ്വതത്തില്‍നിന്നും ഞാന്‍ നിന്നെ സ്മ 
രിച്ചു. 

കടലുകള്‍തോറും നിന്‍െറ തിരയടിയൊച്ച 
ഞാന്‍ കേട്ടിരിക്കുന്നു. കടലില്‍നിന്നു തിരമാല 
കള്‍വരുമ്പോലെ വീണ്ടും വീണ്ടും എനിക്കു ദു 
രിതങ്ങള്‍വരുന്നു. യഹോവേ, നിന്‍െറ തിരമാല 
കള്‍ എനിക്കുചുറ്റും വന്ന്‌ ആര്‍ത്തലയ്ക്കുന്നു. 
നിന്‍െറ തിരകള്‍ എന്നെമൂടുന്നു. 














സങ്കീര്‍ത്തനങ്ങള്‍ 41:7-44:3 


യഹോവ, അവന്‍െറ യഥാര്‍ത്ഥസ്നേഹം 
നിത്യേനപ്രകടിപ്പിച്ചാല്‍ എല്ലാരാത്രിയിലും 
എനിക്ക്‌ അവന്‍െറ ഗാനങ്ങള്‍ പാടാനാവും. 
എന്‍െറ ജീവിക്കുന്ന ദൈവത്തോട്‌ എനിക്കു 
പ്രാര്‍ത്ഥിക്കാനാകും. 

9എന്‍െറപാറയായ ദൈവത്തോടു ഞാന്‍ സം 
സാരിച്ചു. ഞാ൯പറയുന്നു, “യഹോവേ, നീയെ 
ന്താണെന്നെ മറന്നത്‌? ശത്രുവിന്‍റെ ക്രൂരത 
മൂലം ഞാനെന്തിന്‌ ഇത്ര ദുഃഖം അനുഭവി 
ക്കണം?” 

ശത്രുക്കള്‍ എന്നെ സ്ഥിരമായി അപമാനി 
ക്കുകയും “എവിടെ നിന്‍െെറദൈവം? നിന്നെ 
രക്ഷിക്കാന്‍ അവനിനിയും വന്നില്ലേ?” എന്നു 
ചോദിച്ചുകൊണ്ട്‌ മാരകമായി എനിക്കാഘാത 
മേല്ിക്കുകയും ചെയ്യുന്നു. 

വഞാനെന്തിനാണത്രമാത്രം ദുഃഖിക്കുന്നത്‌? 
ഞാനെന്തിനാണത്രമാത്രം ചിന്താധീനനാകുന്ന 
ത്‌? ദൈവത്തിന്‍െറെസഹായം ഞാന്‍ കാത്തിരി 
ക്കണം. അവനെവാഴ്ത്താനെനിക്ക്‌ ഇനിയും അ 
വസരം കിട്ടും. അവനെന്നെ രക്ഷിക്കും! 





സങ്കീര്‍ത്തനം 43 

ദൈവമേ, നിന്‍െറ വിശ്വസ്താനുയായിക 
ളില്‍ ഉള്‍പ്പെടാത്ത ഒരാളുണ്ട്‌. സൂത്രശാലിയും 
നുണയനുമാണയാള്‍. ദൈവമേ, അയാളില്‍ 
നിന്നെന്നെ രക്ഷിച്ചാലും! എന്നെ പ്രതിരോധി 
ക്കുകയും ഞാന്‍ നേരുള്ളവനാണെന്നു തെളിയി 
ക്കുകയും ചെയ്താലും! 

2ദൈവമേ, നീയാണെന്‍െറ സുരക്ഷിതസ്ഥാ 
നം! നീയെന്താണെന്നെ കൈവെടിയുന്നത്‌? ശ 
ത്രുവിന്‍െറ ക്രൂരതയാല്‍ ഞാനെന്തിനിത്ര വ്യസ 
നിക്കണം? 

3ദൈവമേ, നിനെറപ്രകാശവും സത്യവും എ 
ന്നില്‍തെളിയട്ടെ. നിന്‍െറ പ്രകാശവും സത്യ 
വും എന്നെ നയിക്കും. അവ എന്നെ നിന്‍െറ 
വിശുദ്ധപര്‍വ്വതത്തിലേക്കു നയിക്കും.നിന്‍െറ 
ആലയത്തിലേക്കു അവ എന്നെ നയിക്കും. 
ദൈവത്തിന്‍െറ യാഗപീഠത്തിലേക്കു ഞാന്‍ 
വരും. എന്നെ അത്യധികം സന്തോഷിപ്പിക്കുന്ന 
ദൈവത്തിലേക്കു ഞാ൯ വരും. ദൈവമേ, എ 
നന്‍െറദൈവമേ, വീണമീട്ടി നിന്നെ ഞാന്‍ സ്തു 
തിക്കും. 

ടഞാനെന്തിനിത്ര ദു:ഖിക്കുന്നു? ഞാനെന്തി 
നിത്ര ചിന്താധീനനാകുന്നു? ദൈവത്തിന്‍െറ 
സഹായത്തിനായി ഞാന്‍കാത്തിരിക്കണം. ദൈ 
വത്തെ വാഴ്ത്താന്‍ എനിക്കിനിയും അവസരം 
കിട്ടും. അവന്‍ എന്നെരക്ഷിക്കും! 








സങ്കീര്‍ത്തനം 44 
സംവിധായകന്‌. കോരഹിന്റെറ കുടുംബ 
ത്തില്‍നിന്നൊരു ധ്യാനഗീതം 

ദൈവമേ, ഞങ്ങള്‍നിന്നെപ്പറ്റി കേട്ടിരിക്കു 
ന്നു. തങ്ങളുടെകാലത്തു നീ ചെയ്തകാര്യങ്ങളെ 

റ്റി ഞങ്ങളുടെപൂര്‍വ്വികര്‍ പറഞ്ഞിട്ടുണ്ട്‌. പ 
ണ്ട നീയെന്തു ചെയ്തുവെന്ന്‌ അവര്‍ ഞങ്ങളോ 
ടു പറഞ്ഞു. 

2ദൈവമേ, നിന്‍െറ മഹാശക്തിയാല്‍ അന്യജ 
നതയില്‍നിന്നും നീ ഈ ദേശത്തിന്‍റെ അവ 
കാശം പിടിച്ചെടുക്കുകയും അതു ഞങ്ങള്‍ക്കു 
തരികയും ചെയ്തു. ആ വിദേശികളെ നീ 
തരിപ്പണമാക്കി. ഈ ദേശത്തുനിന്ന്‌ നീ അവ 
രെ തുരത്തി. 

ഞങ്ങളുടെ പൂര്‍വ്വികരുടെവാളുകളല്ല ഈ ദേ 
ശംപിടിച്ചെടുത്തത്‌. അവരുടെ കരുത്തുറ്റ കര 














സങ്കീര്‍ത്തനങ്ങള്‍ 44:4-45:12 


ങ്ങളല്ല അവരെ വിജയികളാക്കിയത്‌. നീ അവ 
രോടൊപ്പമുണ്ടായിരുന്നതിനാലാണത്‌. ദൈ 
വമേ, നിന്‍െറെമഹാശക്തി ഞങ്ങളുടെ പൂര്‍വ്വി 
കരെ രക്ഷിച്ചു. എന്തുകൊണ്ടെന്നാല്‍ നീയവ 
രെ സ്നേഹിച്ചു! 

4എനന്‍െറെ ദൈവമേ, നീയാണെനന്‍െറ രാജാവ്‌. 
കല്പനയാല്‍ യാക്കോബിന്‍െറ ജനതയെ വിജയ 
ത്തിലേക്കു നയിച്ചാലും. 

എന്‍െറ ദൈവമേ, നിന്‍െറ സഹായത്താല്‍ 
ഞങ്ങളുടെശത്രുക്കളെ ഞങ്ങള്‍ തുരത്തും. നി 
ന്‍െറ നാമത്താല്‍ ശത്രുക്കളുടെമേല്‍ കൂടി ഞങ്ങ 
ള്‍ നടന്നുപോകും. 

6എനന്‍െെറ വില്ലിനെയും അമ്പുകളെയും ഞാന്‍ 
ആശ്രയിക്കുന്നില്ല. എന്നെരക്ഷിക്കാന്‍ എന്‍െറ 
വാളിനാവില്ല. 

ദൈവമേ, നീ ഞങ്ങളെ ഈജിപ്തില്‍നിന്നും 
രക്ഷിച്ചു. ഞങ്ങളുടെശത്രുക്കളെ നീ നാണം കെ 
ടുത്തി. 

8എല്ലാദിനവും ഞങ്ങള്‍ദൈവത്തെ വാഴ്ത്തും. 
നിന്‍െറനാമത്തെ ഞങ്ങള്‍ എന്നെന്നേക്കും വാ 
ത്തുകയും ചെയ്യും! 

പപക്ഷേ,ദൈവമേ, നീ ഞങ്ങളെ കൈവെടി 
ഞ്ഞു. നീ ഞങ്ങളെ നാണംകെടുത്തി. യുദ്ധത്തി 
ല്‍ നീ ഞങ്ങളോടൊപ്പം വന്നില്ല. 

10ശത്രുക്കള്‍ ഞങ്ങളെ പിന്നോട്ടടിക്കാന്‍ നീ 
ഇടയാക്കി. ശത്രുക്കള്‍ ഞങ്ങളുടെസ്വത്തു കവര്‍ 
ന്നു. 
ള്ള കുഞ്ഞാടുകളുടെ അവസ്ഥ 
യില്‍ നീ ഞങ്ങളെ കൈവെടിഞ്ഞു. വിദേശി 
കള്‍ക്കിടയില്‍ നീ ഞങ്ങളെ ചിതറിച്ചു. 

2ദൈവമേ, നിന്‍െറ ജനതയെ നീ വെറുതെ 
വിറ്റു. നീ വിലപേശുക പോലുമുണ്ടായില്ല. 

13അയല്‍ക്കാരുടെ ദൃഷ്ടിയില്‍ നീ ഞങ്ങളെ 
പരിഹാസ്യരാക്കി. അവര്‍ ഞങ്ങളെ പരിഹ 
സിച്ചു. 

14ആളുകള്‍ക്കിടയില്‍ ഞങ്ങള്‍ തമാശക്കഥക 
ളായി. സ്വന്തമായി ഒരുരാജ്യം പോലുമില്ലാത്ത 
വര്‍ ഞങ്ങള്‍ക്കുനേരെ തലകുലുക്കിച്ചിരിച്ചു. 

ഞാന്‍ നാണക്കേടുകൊണ്ടു മൂടപ്പെട്ടു. പക 
ല്‍മുഴുവന്‍ ഞാനെന്‍െറ നാണക്കേടു കാണുന്നു. 

16എന്നോടു സമാനത കാംക്ഷിക്കുന്ന എനെറെ 
ശത്രുവിന്‍റെ പരിഹാസങ്ങളും അപമതികളും 
നിമിത്തം ഞാന്‍ ഒളിച്ചിരിക്കുന്നു. 

17ദൈവമേ, ഞങ്ങള്‍ നിന്നെ മറന്നിട്ടില്ല. എ 
ങ്കിലും നീ അതൊക്കെ ഞങ്ങളോടു ചെയ്യുന്നു. 
നീയുമായുള്ള കരാറംഗീകരിക്കുമ്പോഴും ഞങ്ങ 
ള്‍ നുണ പറഞ്ഞില്ല! 

18ദെവമേ, ഞങ്ങള്‍ നിന്നില്‍നിന്നകന്നില്ല. 
നിന്‍െറ മാര്‍ഗ്ഗം ഞങ്ങള്‍ വെടിഞ്ഞില്ല. 

19എങ്കിലും, ദൈവമേ, നീ ഞങ്ങളെ കുറുന 
രികള്‍ പാര്‍ക്കുന്ന ഈ സ്ഥലത്ത്‌ തരിപ്പണമാ 
ക്കി. മൃത്യുപോലെ ഇരുണ്ട ഈ സ്ഥലത്ത്‌ നീ 
ഞങ്ങളെ ഉപേക്ഷിച്ചു. 

ഞങ്ങളുടെ ദൈവത്തിന്‍െറ നാമം ഞങ്ങള്‍ 
മറന്നോ? അന്യദൈവങ്ങളോടു ഞങ്ങള്‍ പ്രാര്‍ 
ത്ഥിച്ചോ? ഇല്ല! 

21തീര്‍ച്ചയായും ദൈവത്തിന്‌ ഇക്കാര്യങ്ങളറി 
യാം. നമ്മുടെ അഗാധരഹസ്യങ്ങള്‍പോലും 
അവനറിയുന്നു. 

2ദൈവമേ, എല്ലാദിനവും ഞങ്ങള്‍ നിനക്കാ 
യി വധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു! അറവുശാ 
ലയിലേക്കു നയിക്കപ്പെട്ട ആടുകളെപ്പോലെയാ 
ണു ഞങ്ങള്‍. 

23എഴുന്നേല്‍ ക്കേണമേ, എന്‍െറ യഹോവേ! 





























566 


നീയെന്താണുറങ്ങുന്നത്‌? എഴുന്നേറ്റാലും! ഞങ്ങ 
ളെ എന്നെന്നേക്കുമായി കൈവെടിയരുതേ! 

24ദൈവമേ, നീയെന്താണു ഞങ്ങളില്‍ 
നിന്നൊളിക്കുന്നത്‌? ഞങ്ങളുടെ വേദനയും ദുരി 
തങ്ങളും നീ മറന്നുവോ? 

മട്ഞങ്ങള്‍ ചെളിയിലേക്കു തള്ളിയിടപ്പെട്ടിരി 
ക്കുന്നു. ചെളിയില്‍ ഞങ്ങള്‍ വയറുപുൂഴ്ത്തി 
കിടക്കുന്നു! 

2ദൈവമേ, എഴുന്നേറ്റ്‌ ഞങ്ങളെ സഹായി 
ച്ചാലും! നിന്‍െറ സത്യസനേഹം കൊണ്ട്‌ ഞങ്ങ 
ളെ രക്ഷിക്കേണമേ! 


സങ്കീര്‍ത്തനം 45 
സംവിധായകന്‍. ശോശാനിമിന്റ്റെ ഇണ 
ത്തില്‍. കോരഹിന്റെറ കുടുംബത്തില്‍ 
നിന്നൊരു ധ്യാനഗിതം. ഒരു പ്രേമഗാനം. 

രാജാവിനായി ഞാനിക്കാര്യങ്ങളെഴുതു 
മ്പോള്‍ സുന്ദരപദങ്ങള്‍ എന്‍െറ മനസ്സില്‍ നിറ 
യുന്നു. സമര്‍ത്ഥനായൊരെഴുത്തുകാരന്‍െറ 
പേനയില്‍ നിന്നെന്നപോലെ വാക്കുകള്‍ 
എന്‍െറ നാവില്‍നിന്നു വരുന്നു. 

2മനീ ആരെക്കാളും സുന്ദരനാകുന്നു! നല്ലൊരു 
പ്രഭാഷകനാണു നീ. അതിനാല്‍ ദൈവം 
നിന്നെ എന്നെന്നേക്കും അനുഗ്രഹിക്കും. 

ദ്നിന്‍െറവാള്‍ ധരിക്കുക. തേജസ്സുള്ളസൈനി 
കവസ്ത്രം ധരിക്കുക. 

നീ പ്രതാപവാനായി കാണപ്പെടുന്നു! പോ 
യിനന്മയ്ക്കും നീതിക്കുമായി ജയിക്കുക. നി 
നന്‍െറശക്തമായ വലതുകരം വിസ്മയകരമായ 
കാര്യങ്ങള്‍ ചെയ്യാന്‍ പരിശീലിപ്പിക്കപ്പെട്ടിരി 
ക്കുന്നു. 

നിന്‍െറ മൂര്‍ച്ചയേറിയ അമ്പുകള്‍ ശത്രുക്കളു 
ടെ ഹൃദയത്തിലാഴ്ന്നിറങ്ങുകയും അനവധി 
പേരെ നീ പരാജയപ്ചപെടുത്തുകയും നിന്‍െറ 
ശത്രുക്കള്‍ക്കുമേല്‍ നീ രാജാവാകുകയുംചെയ്യും. 

ദൈവമേ, നിന്‍െറ സിംഹാസനം നിത്യമാ 
കുന്നു! നന്മയാണു നിന്‍െറ രാജകീയചെങ്കോല്‍. 

"നീ നന്മയെ സ്നേഹിക്കുകയും തിന്മയെ 
വെറുക്കുകയും ചെയ്യുന്നു. അതിനാല്‍ ദൈവം, 
നിന്‍െറ ദൈവം നിന്‍െറ സ്നേഹിതര്‍ക്കുമേല്‍ 
രാജാവായി നിന്നെ തെരഞ്ഞെടുത്തു. * 

8നിന്‍െറവസ്ത്രങ്ങള്‍ മൂരും ചന്ദനവും ലവം 
ഗവും പോലുള്ള സുഗന്ധങ്ങളുള്ളതാകുന്നു. ദ 
ന്താലംകൃതമായ കൊട്ടാരങ്ങളില്‍നിന്നും നിന്നെ 
രസിപ്പിക്കാന്‍ സംഗീതം വരുന്നു. 

നിറ്റ മണവാട്ടിയുടെ തോഴിമാര്‍ രാജകു 
മാരിമാരാകുന്നു. നിന്‍െറമണവാട്ടി നിന്‍െറ 
വലതുവശത്തു തങ്കക്കിരീടവും ധരിച്ചു നില്‍ക്കു 
ന്നു. 
10എന്‍െറപൂത്രീ, കേട്ടാലും. ശ്രദ്ധിച്ചുകേള്‍ 
ക്കു, നിനക്കു മനസ്സിലാകും. നിന്‍െറ ആളുക 
ളെയും നിന്‍െറ പിതാവിന്‍െറ കുടുംബത്തെ 
യും മറക്കുക. 

1അപ്പോള്‍ രാജാവ്‌ നിന്‍െറ സനന്ദര്യത്തില്‍ 
സന്തുഷ്ടനാകും. അവന്‍ നിന്‍െറ യജമാനനാ 
കും. അതിനാല്‍ അവനെ ആദരിക്കൂ. 

2ടൈറിലെ ധനികന്മാര്‍ സമ്മാനങ്ങള്‍ തന്ന്‌ 
നിന്നെ പ്രീണിപ്പിക്കാന്‍ ശ്രമിക്കും. 











നിന്‍െറ ... തെരഞ്ഞെടുത്തു “നിന്‍െറ സുഹൃത്തു 
ക്കള്‍ക്കിടയില്‍ നിന്‍െറമേല്‍ അഭിഷേകതൈലമൊ 
ഴിച്ചു” എന്നര്‍ത്ഥം. രാജാക്കന്മാര്‍, പുരോഹിതര്‍, 
പ്രവാചകര്‍ എന്നിവരെ അഭിഷേകം ചെയ്യാന്‍ 
ദൈവാലയത്തില്‍ സൂക്ഷിച്ചിരുന്ന ഒരു വിശിഷ്ട 
തൈലമാണിത്‌. 


567 


3തങ്കനൂലുകൊണ്ടുള്ള വിലപിടിപ്പുള്ളതും മ 
നോഹരവുമായ മേലങ്കിയണിഞ്ഞ രാജകുമാരി 
സ്വര്‍ണ്ണക്കൂടിലെ രത്തംപോലെയായിരിക്കും. 

14മനോഹരവസ്ത്രങ്ങളണിഞ്ഞ വധു രാജാ 
വിന്‍െറയടുത്തേക്ക്‌ ആനയിക്കപ്പെടുന്നു. തോ 
ഴിമാര്‍ അവളെ അനുഗമിക്കുന്നു. 

15സന്തോഷനിമഗ്നരായി അവര്‍ വരുന്നു. 
ആഹ്റ്റാദനിമഗ്നരായി അവര്‍ രാജകൊട്ടാര 
ത്തില്‍ പ്രവേശിക്കുന്നു. 

16രാജാവേ, അങ്ങയ്ക്കുശേഷം അങ്ങയുടെ പു 
ത്രന്മാര്‍ ഭരിക്കും. ദേശത്തിലുടനീളം നീയവരെ 
ഭരണാധിപന്മാരാക്കും. 

17നിന്‍െറ നാമം ഞാനെനേക്കും പ്രസിദ്ധമാ 
ക്കും. ജനം നിന്നെ നിത്ൃമായിവാഴ്ത്തും. 





സങ്കീര്‍ത്തനം 46 
സംവിധായകന്‌. കോരഹ്‌ കുടുംബത്തില്‍ 
നിന്നൊരു ഗാനം. അലാമോത്‌ ഉപയോ 

ഗിച്ചുള്ള ഒരു ഗാനം. 

1ദൈവം നമ്മുടെ ശക്തിയുടെ കലവറയാകു 
ന്നു. ദുരിതകാലത്തു നമുക്കവനില്‍ അഭയം പ്രാ 
പിക്കാം. 

2അതിനാല്‍ ഭൂമികുലുങ്ങിയാലും പര്‍വ്വ 
തങ്ങള്‍ കടലില്‍വീണാലും നാം ഭയക്കുകയില്ല. 

കടലുകള്‍ ക്ഷോഭിച്ചിരുളുമ്പോഴും പര്‍വ്വത 
ങ്ങള്‍ കുലുങ്ങുമ്പോഴും നമ്മള്‍ ഭയക്കുന്നില്ല. 

4ദൈവത്തിന്‍്ററ നഗരത്തിലേക്ക്‌, അത്യുന്നത 
ദൈവത്തിന്‍െറ വിശുദ്ധനഗരത്തിലേക്ക്‌ ആ 
ദറ്റാദം കൊണ്ടുവരുന്ന ഒരു നീരരുവിയുണ്ട്‌. 

ദെവം ആ നഗരത്തിലാണ്‌, അതിനാല്‍ 
അതൊരിക്കലും നശിപ്പിക്കപ്പെടില്ല. സൂര്യോദ 
യത്തിനുമുമ്പുപോലും സഹായത്തിനു ദൈവ 
മുണ്ട്‌. 

രാഷ്ട്രങ്ങള്‍ ഭയന്നുവിറയ്ക്കും. യഹോവ ആ 
ക്രോശിക്കുമ്പോള്‍ ആ രാജ്യങ്ങള്‍ വീഴുകയും 
ഭൂമിതകരുകയും ചെയ്യുന്നു. 

"സര്‍വ്വശക്തനായ യഹോവ നമ്മോടൊപ്പമു 
ണ്ട. യാക്കോബിന്‍െറെദൈവം നമ്മുടെ സുരക്ഷി 
തസ്ഥാനമാകുന്നു. 

യഹോവയുടെ ശക്തമായപ്രവൃത്തികള്‍ കാ 
ണുക. ഭൂമിയില്‍ അവ യഹോവയെ കീര്‍ത്തിമാ 











നാക്കി. അവന്‍െറ ഭയങ്കരപ്രവൃത്തികള്‍ 
കാണുക. 
ടടുമിയിലെവിടെയുമുള്ള യുദ്ധങ്ങള്‍ നിര്‍ 


ത്താന്‍ യഹോവയ്ക്കു കഴിയും. ഭടന്മാരുടെ 
അമ്പുകളൊടിക്കാനും കുന്തങ്ങള്‍ ചിതറിക്കാ 
നുംകവചങ്ങള്‍ * കത്തിക്കാനും അവനുകഴിയും. 

10ദൈവംപറയുന്നു, “യുദ്ധം നിര്‍ത്തുക, 
ഞാന്‍ ദൈവമാണെന്നറിയുക! രാഷ്ട്രങ്ങള്‍ക്ക്‌ 
ടയില്‍ ഞാന്‍ സ്തുതിക്കപ്പെടും! ഭൂമിയില്‍ 
ഞാന്‍ മഹത്വപ്പെടും! 

1സര്‍വ്വശക്തനായ യഹോവ നമ്മോടൊപ്പമു 
ണ്ട. യാക്കോബിന്‍െറ ദൈവം നമ്മുടെ സുരക്ഷി 
തസ്ഥലം. 





സങ്കീര്‍ത്തനം 47 
സംവിധായകന്‍, കോരഹിന്റെറ കുടുംബ 
ത്തില്‍നാിന്നൊരു ഗാനം. 

1സര്‍വ്വജനമേ, കൈകൊട്ടുക. ദൈവത്തിന്‌ 
ആരറ്രാദാരവം മുഴക്കുക! 

സര്‍വൃശക്തനായ യഹോവ ഭയങ്കരനാകു 
ന്നു. മുഴുവ൯ഭൂമിക്കും മഹാരാജാവാണവന്‍. 











കവചങ്ങള്‍ അഥവാ “തേരുകള്‍.” 


സങ്കീര്‍ത്തനങ്ങള്‍ 45:13-48:11 


മറ്റു ജനങ്ങളെ തോല്പിക്കാന്‍ അവന്‍ നമ്മെ 
സഹായിച്ചു. ആ രാജ്യങ്ങളെ അവന്‍ നമ്മുടെ 
കാല്‍ക്കീഴിലാക്കി. 

നമ്മുടെരാജ്യം ദൈവം നമുക്കായിതെരഞ്ഞെ 
ടുത്തു. താന്‍സ്നേഹിച്ച യാക്കോബിനായി അ 
വന്‍ ആ അത്ഭുത ഭൂമി തെരഞ്ഞെടുത്തു. 
ടകകാഹളങ്ങളുടെയും കൊമ്പുകളുടെയും ആര 
വങ്ങളോടെ യഹോവ തന്‍െറ സിംഹാസന 
ത്തില്‍ കയറുന്നു. 

ദൈവത്തിനു സ്തോത്രം പാടുക. സ്തോത്ര 
ങ്ങള്‍ പാടുക. നമ്മുടെ രാജാവിനു സ്തോത്രം 
പാടുക. സ്തോത്രം പാടുക. 

മുഴുവന്‍ ലോകത്തിന്‍െറയും രാജാവാണു 
ദൈവം. സ്തുതിഗീതങ്ങള്‍ പാടുക. 

ദൈവം അവന്‍െറ വിശുദ്ധസിംഹാസനത്തി 
ലിരിക്കുന്നു. മുഴുവന്‍ രാഷ്ട്രങ്ങളെയും ദൈവം 
ഭരിക്കുന്നു. 
9രാഷ്ട്രനേതാക്കന്മാര്‍ അബ്രഹാമിന്‍റെ ദൈ 
വത്തിന്‍െറ ജനതയുമായി സമ്മേളിക്കുന്നു. മുഴു 
വന്‍ രാഷ്ട്രങ്ങളുടെയും നേതാക്കളെല്ലാം ദൈവ 
ത്തിന്‍റേതാകുന്നു. ദൈവം അവര്‍ക്കെല്ലാം മേ 
ലാകുന്നു! 











സങ്കീര്‍ത്തനം 48 
കോരഹുകുടുംബത്തില്‍നിന്നൊരു 
സ്തുതിഗീതം. 
യഹോവ മഹാനാകുന്നു. നമ്മുടെ ദൈവ 
ത്തിന്‍റെ നഗരത്തില്‍, അവന്‍െറ വിശുദ്ധ പ 

ര്‍വ്വതത്തില്‍ അവന്‍ സ്തുത്ൃയര്‍ഹനാകുന്നു. 

ദൈവത്തിന്‍െറ വിശുദ്ധനഗരം അത്തരമൊ 
രൂ പരമാനന്ദാവസ്ഥയിലാകുന്നു! അത്‌ ലോക 
മെമ്പാടുമുള്ളവരെ ആനന്ദിപ്പിക്കുന്നു! സീയോ 
ന്‍പര്‍വൃതമാണ്‌ ദൈവത്തിന്‍െറ സതൃപര്‍വ്വ 
തം.* മഹാനായരാജാവിന്‍െറെ നഗരമാകുന്നു 
അത്‌. 

ദആ നഗരത്തിലെ സ്ഥലങ്ങളില്‍, ദൈവം 
കോട്ടയായി അറിയപ്പെടുന്നു. 

ഒരിക്കല്‍, ചിലരാജാക്കന്മാര്‍ സമ്മേളിച്ചു. 
ഈ നഗരം ആക്രമിക്കാന്‍ അവരാലോചിച്ചു. 
അവര്‍ നഗരത്തിലേക്കു മുന്നേറി. 

ട്പക്ഷേ ആ രാജാക്കന്മാര്‍ ഇതുകണ്ട്‌ അത്ഭുത 
പ്പെട്ടു. അവരെല്ലാം ഭീതിപൂണ്ട ഓടിപ്പോയി! 

അവരെ ഭീതിബാധിച്ചു. അവര്‍ ഭയന്നു വി 
റച്ചു! 

"ദൈവമേ, ശക്തമായൊരുകിഴക്കന്‍ കാറ്റു 
കൊണ്ട്‌അവരുടെ പത്തേമാരികൾ നീതകര്‍ത്തു. 

അതെ, നിന്‍െറ കരുത്തിന്‍റെ കഥകള്‍ ഞ 
ങ്ങള്‍കേട്ടു. പക്ഷേ ഞങ്ങളിതും കണ്ടു. ഞങ്ങളു 
ടെ ദൈവത്തിന്‍െറ നഗരത്തില്‍, സര്‍വ്വശക്ത 
നായ യഹോവയുടെ നഗരത്തില്‍. ദൈവം ആ 
നഗരത്തെ നിത്യമായി ശക്തമാക്കുന്നു! 

ദൈവമേ, നിന്‍െറ ആലയത്തില്‍ നിന്‍െറ 
സ്നേഹം നിറഞ്ഞ കാരുണ്യത്തെപ്പറ്റി ഞങ്ങള്‍ 
ധ്യാനിച്ചു. 

10ദൈവമേ, നീ പ്രശസ്തനാകുന്നു. ഭൂമിയി 
ലെമ്പാടും ജനം നിന്നെ വാഴ്ത്തുന്നു. നീയെ 
ത്ര നല്ലവനെന്ന്‌ ഓരോരുത്തരുമറിയുന്നു. 

1ദൈവമേ, സീയോന്‍പര്‍വ്വതം സന്തുഷ്ടമാ 
കുന്നു. നിന്‍െറ ന്യായവിധികളില്‍ യെഹൂദയി 
ലെ നഗരങ്ങള്‍ അഹ്ാദിക്കുന്നു. 

















ദൈവത്തിന്‍െറ സത്യപര്‍വ്വതം “സാഫോന്‍ 
കൊടുമുടി” എന്നര്‍ത്ഥം. കനാന്യരുടെ കഥകളില്‍ 
സാഫോന്‍പര്‍വ്വതത്തിലായിരുന്നു ദേവന്മാര്‍ വസി 
ച്ചിരുന്നത്‌. 








സങ്കീര്‍ത്തനങ്ങള്‍ 48:12-50:15 


12സീയോനു ചുറ്റും നടക്കുക. നഗരത്തിലേ 


568 


ലൊന്നുപോലും അവര്‍ കൂടെ കൊണ്ടുപോകു 





ക്കുനോക്കുക. ഗോപുരങ്ങളെണ്ണുക. 
ഉയര്‍ന്ന മതിലുകള്‍ കാണുക. സീയോനി 
ലെ കൊട്ടാരങ്ങളെ പ്രകീര്‍ത്തിക്കുക. അടുത്ത 
തലമുറകള്‍ക്കു നിങ്ങള്‍ക്കിതു പറഞ്ഞുകൊടു 
ക്കാം. 
14ഈ ദൈവം എന്നെന്നേക്കും നമ്മുടെ ദൈ 
വം! അവനെനേക്കും നമ്മെനയിക്കും! 


സങ്കീര്‍ത്തനം 49 
സംവിധായകന്‌. കോരഹ്‌ കുടുംബത്തില്‍ 
നിന്നൊരു ഗാനം. 

രാഷ്ട്രങ്ങളേ, ഇതുശ്രദ്ധിക്കൂ. സര്‍വ്വ ഭൂനിവാ 
സികളേ, ഇതു ശ്രദ്ധിക്കൂ. 

ദരിദ്രനും ധനികനുമടക്കം എല്ലാവരും ശ്രദ്ധി 
ക്കൂ. 





ന്നില്ല. 

18തനിക്കായിത്തന്നെ ചെയ്ത നല്ലകാര്യങ്ങള്‍ 
ക്കായിധനികന്‍ സ്വയം അഭിനന്ദിച്ചേക്കാം. മറ്റു 
ളളവരും അക്കാര്യത്തില്‍ അവനെ അഭിനന്ദി 
ച്ചേക്കാം. 

പക്ഷേ അവന്‍ മരിച്ച്‌ പൂര്‍വ്വികരോടൊവല്പം 
പോകാനുള്ള സമയം വരും. പിന്നെ, അവനൊ 
രിക്കലും പകല്‍ വെട്ടം കാണുകയില്ല. 

മമനുഷ്ൃയര്‍ക്ക്‌ ധനമുണ്ടാകാം, എന്നിട്ടും 
അവര്‍ മനസ്സിലാക്കുന്നില്ല. മൃഗങ്ങളെപ്പോലെ 
തന്നെ അവര്‍ മരിക്കും. 





സങ്കീര്‍ത്തനം 50 
ആസ്ധാഫിന്റെ ഗാനങ്ങളിലൊന്ന്‌. 
1ദൈവാധിദൈവമായ യഹോവ സംസാരി 





3വിവേകപൂര്‍വ്വവും ബുദ്ധിപരവുമായ ചില 
കാര്യങ്ങള്‍ ഞാന്‍ പറയാം. 

മ്ഞാന്‍സ്വയം ഈ കഥകള്‍കേട്ടു. ഇനി, വീ 
ണവായിച്ചുകൊണ്ട്‌ ആ സന്ദേശം നിങ്ങള്‍ക്കു 
ഞാന്‍ വെളിപ്പെടുത്തിത്തരാം. 

ദുരിതങ്ങള്‍ വരുമ്പോള്‍ ഞാനെന്തിനിത്ര 
ഭയക്കണം. ദുഷ്ടന്മാര്‍ ചുറ്റിലും നിരന്ന്‌ എന്നെ 
കുടുക്കാന്‍ ശ്രമിക്കുമ്പോള്‍ ഞാന്‍ ഭയക്കേണ്ടകാ 
രൃമില്പ. 

തങ്ങളുടെകരുത്തും സ്വത്തും തങ്ങളെരക്ഷി 
ക്കുമെന്നു ചിലര്‍കരുതുന്നു. പക്ഷേ അവര്‍ വി 
ഡ്ഡികളാകുന്നു. 

ഒരു മനുഷ്യസുഹൃത്തിനും നിങ്ങളെ രക്ഷി 
ക്കാനാകില്ല.ദൈവത്തിനു കോഴ കൊടുക്കാനും 
നിങ്ങള്‍ക്കാവില്ല. 

സ്വന്തം ജീവിതം വിലയ്ക്കുവാങ്ങുവാ൯ ആ 
വശ്യമായ പണം ആര്‍ക്കുമുണ്ടാകയിലച്ല. 

9നിത്യജീവിതത്തിനുള്ള അവകാശം വാങ്ങാ 
നും സ്വന്തംശരീരം കല്ലറയില്‍ ചീയാതെ രക്ഷി 
ക്കാനും ആര്‍ക്കും പണം തികയത്തില്ല. 

10നോക്കൂ, മണ്ടന്മാരെയും മന്ദബുദ്ധികളെയും 
പോലെതന്നെയാണ്‌ ജ്ഞാനികളും മരിക്കുക. 
സ്വത്ത്‌ മറ്റുള്ളവര്‍ക്കായി ഉപേക്ഷിച്ച്‌ അവര്‍ 
മരിച്ചു പോകുന്നു. 

1കല്ലറ അവര്‍ക്ക്‌ എന്നെന്നേക്കും വസതിയാ 
കും. അവര്‍ക്കെത്ര സ്ഥലം സ്വന്തമായുണ്ടായിരു 
ന്നാലും കാര്യമില്ല! 

2തനുഷ്യര്‍ക്ക്‌ സമ്പത്തുണ്ടാകാം. പക്ഷേ അവ 
ര്‍ക്കിവിടെ സദാകാലം ജീവിക്കാനാവുകയില്ല. 
മൃഗങ്ങളെപ്പോലെതന്നെ അവര്‍ മരിക്കും. 

മനുഷ്യരെ സംബന്ധിച്ചുള്ള യഥാര്‍ത്ഥഭോ 
ഷത്തം അവരുടെ ഭതിക ഇച്ഛകളെ തങ്ങള്‍ 
എന്തുചെയ്യേണ്ടു എന്നു നിശ്ചയിക്കാന്‍ അനു 
വദിക്കുന്നു എന്നതാണ്‌. 

14അവര്‍ വെറും കുഞ്ഞാടുകളെപ്പോലെ. കല്പ 
റയായിരിക്കും അവരുടെ തൊഴുത്ത്‌. മരണമാ 
യിരിക്കും അവരുടെ ഇടയന്‍. അവരുടെ ശരീ 
രങ്ങള്‍ കല്ലറയ്ക്കുള്ളില്‍ ചീഞ്ഞഴുകും. 

പക്ഷേ ദൈവംവിലകൊടുത്ത്‌ എന്‍െറ ജീ 
വിതം വീണ്ടെടുക്കും. എന്നെ അവനോടൊപ്പമെ 
ടുക്കുമ്പോള്‍ കല്ലറയുടെ ശക്തിയില്‍നിന്നും അ 
വനെന്നെ രക്ഷിക്കും. 

1സമ്പത്തുള്ളവരെ അക്കാരണംകൊണ്ടു മാ 
ത്രം ഭയപ്പെടേണ്ട. വലിയ മനോഹരഭവനങ്ങളു 
ളവരെ അക്കാരണം കൊണ്ടുമാത്രം ഭയപ്പെ 
ടേണ്ട. 

17മരിക്കുമ്പോളവര്‍ ഒരുവസ്തുവും കൂടെ കൊ 
ണ്ടുപോകുന്നില്ല. ആ മനോഹരവസ്തുക്കളി 


























ചിരിക്കുന്നു. ഭൂമിയിലെ സകല ജനത്തെയും 
ഉദയാസ്തമയങ്ങളോളം അവന്‍ വിളിക്കുന്നു. 

സീയോനില്‍ തിളങ്ങുന്നദൈവം സരന്ദര്യ 
ത്തില്‍ പരിപൂര്‍ണ്ണന്‍! 

നമ്മുടെ ദൈവംവരുന്നു, അവന്‍ ശാന്തനാ 
യിരിക്കുകയുമില്ല. അവനുമുമ്പില്‍ അഗ്നിജ്ച 
ലിക്കുന്നു. അവനുചുറ്റും ഒരു കൊടുങ്കാറ്റ്‌. 

തന്‍െറജനതയുടെ ന്യായവിധി കാണുന്നതി 
ന്‌ നമ്മുടെദൈവം ഭൂമിയേയും ആകാശത്തെ 
യും വിളിക്കുന്നു. 

ടദൈവംപറയുന്നു, “എന്‍െറ അനുയായികളേ, 
എനിക്കുചുറ്റിലും കൂടുക. എന്‍െറ ആരാധകരേ, 
വരിക. നമ്മള്‍ പരസ്പരം ഒരു കരാറുണ്ടാക്കി,” 
ദൈവമാകുന്നു ന്യായാധിപന്‍, ആകാശം അ 
വനന്‍െറ നന്മയെപ്പറ്റി പറയുന്നു. 








"ദൈവം പറയുന്നു, “എന്‍െറ ജനമേ, എന്നെ 
ശ്രവിക്കൂ! യിസ്രായേല്‍ജനമേ, നിങ്ങള്‍ക്കെതി 
രെഞാ൯ തെളിവുകാട്ടും. ഞാനാകുന്നു ദൈവം, 
നിങ്ങളുടെ ദൈവം. 

നിങ്ങളുടെ വഴിപാടുകളെല്ഛറ്റിയും യാഗങ്ങ 
ളെപ്പറ്റിയും ഞാന്‍ പരാതിപ്പെടുകയില്ല. നിങ്ങ 
ള്‍ യിസ്രായേലുകാര്‍ എന്നും നിങ്ങളുടെ ഹോമ 
യാഗങ്ങള്‍ എനിക്കു നല്‍കുന്നു. എന്നും നിങ്ങള 
വ എനിക്കുതരുന്നു. 

നിങ്ങളുടെ വീട്ടിലെ കാളകളെ ഞാനെടുക്ക 
യില്ല. നിങ്ങളുടെ തൊഴുത്തിലെ ആടുകളെ 
ഞാനെടുക്കയില്ല. 

10എനിക്ക്‌ ആ മൃഗങ്ങളെ ആവശ്യമില്ല. മുഴു 
വന്‍ കാട്ടുമൃഗങ്ങളും എന്‍േറതാകുന്നു. ആയിര 
ക്കണക്കിനു പര്‍വ്വതങ്ങളിലുള്ള സകലമൃഗ 
ങ്ങളും ഇപ്പോഴേ എന്റേതാണ്‌. 

വഉന്നതപര്‍വൃതത്തിലെ ഓരോ പക്ഷികളെ 
യും ഞാനറിയുന്നു. കുന്നുകളിലെ സര്‍വ്വചരാ 
ചരങ്ങളും എന്‍റതാകുന്നു. 

12എനിക്കു വിശന്നിരുന്നുവെങ്കില്‍, ഞാന്‍ നി 
ങ്ങളോടു ഭക്ഷണം ചോദിക്കുമായിരുന്നില്ല. ലോ 
കവും അതിലെ സര്‍വ്വതും ഇപ്പോഴേ എന്‍േറതാ 
കുന്നു. 

ഞാന്‍ കാളകളുടെ മാംസം ഭക്ഷിക്കുകയും 
ആടിനന്‍െറ രക്തം കുടിക്കുകയും ചെയ്യുമോ?” 

14മറ്റ്‌ ആരാധകരുമായി പങ്കുവയ്ക്കുന്നതിനും 
ദൈവത്തോടൊപ്പമായിരിക്കുന്നതിനും കൃതജ്‌ 
ഞതാവഴിപാടുമായി വരിക. നിങ്ങള്‍ അത്യു 
ന്നത ദൈവത്തിനു നേര്‍ന്നിട്ടുള്ളത്‌ സമര്‍പ്പി 
ക്കുക. 

ദൈവം പറയുന്നു, “ദുരിതങ്ങളുണ്ടാകു 
മ്പോള്‍ എന്നെ വിളിക്കുക! ഞാ൯ നിങ്ങളെ 














569 


സഹായിക്കാം. അപ്പോള്‍ നിങ്ങള്‍ക്കെന്നെ ആദ 
രിക്കാം.” 

6ദുഷ്ടന്മാരോടു ദൈവം പറയുന്നു, “എന്‍െറ 
നിയമങ്ങളെപ്പറ്റി നിങ്ങള്‍ സംസാരിക്കുന്നു. എ 
ന്‍െറ കരാറിനെല്ലറ്റി നിങ്ങള്‍ സംസാരിക്കുന്നു. 

17പിന്നെ ഞാന്‍ തിരുത്തുമ്പോള്‍ നിങ്ങളെന്തി 
നാണു വെറുക്കുന്നത്‌? ഞാന്‍ പറയുന്നതു നി 
ങ്ങളെന്തിനാണവഗണിക്കുന്നത്‌? 

18നിങ്ങള്‍ കള്ളനെ കാണുകയും അവനോടു 
ചേരാന്‍ ഓടുകയും ചെയ്യുന്നു. വൃഭിചാര 
പാപം ചെയ്യുന്നവരുടെ കിടക്കയിലേക്കു 
നിങ്ങള്‍ പോകുന്നു. 

19നിങ്ങള്‍ തിന്മയും നുണയും പറയുന്നു. 

20അന്യരെ, അവര്‍ സ്വസഹോദരന്മാരാണെ 
ങ്കില്‍പ്പോലും നിങ്ങളെപ്പോഴും ദുഷിക്കുന്നു. 

21നിങ്ങള്‍ ഈ തിന്മകള്‍ ചെയ്തിട്ടും ഞാനൊ 
ന്നും പറഞ്ഞില്ല. അതിനാല്‍, ഞാന്‍ നിങ്ങളെ 
പ്പോലെയാണെന്നു നിങ്ങള്‍കരുതി. ഇനി ഞാന്‍ 
ശാന്തനായിരിക്കില്ല! നിങ്ങളുടെ മുഖത്തുനോ 
ക്കി ഞാന്‍ വിമര്‍ശിക്കുമെന്ന്‌ ഞാന്‍ വളരെ 
വ്യക്തമായി പറയുന്നു! 

22നിങ്ങള്‍ ദൈവത്തെ മറന്നിരിക്കുന്നു. അതി 
നാല്‍ ഞാന്‍ നിങ്ങളെ വലിച്ചുകീറുംമുന്വേ മന 
സ്റ്റിലാക്കുന്നതാണു നല്ലത്‌! അങ്ങനെ സംഭവി 
ച്ചാല്‍, ആര്‍ക്കും നിങ്ങളെ രക്ഷിക്കാനാവില്ല! 

23അതിനാല്‍, ഒരുവന്‍ സ്തോത്രയാഗമര്‍പ്പി 
ച്ചാല്‍ അയാളെന്നെ ആദരിക്കുകയായിരിക്കും. 
പക്ഷേ ഒരുവന്‍ നേരായിജീവിച്ചാല്‍ എന്‍െറ 
രക്ഷയുടെ ശക്തി ഞാനവനു കാട്ടിക്കൊടുക്കും. 


സങ്കീര്‍ത്തനം 51 
സംവിധായകന്‍. ദാവീദിന്റെ ഗാനങ്ങളി? 
ലൊന്ന്‌. ബത്ശേബയുമായുള്ള ദാവീദിന്റെ 
പാപത്തിനുശേഷം നാഥാന്‍ പ്രവാചകന്‍ 
ദാവീദിന്റയടുത്തേക്കുചെന്ന കാലത്തുള്ളത്‌. 
ദൈവമേ, എന്നോടു കരുണകാട്ടേണമേ. നി 
ന്‍െറ മഹത്തായ സ്നേഹ ദയമുലവും നിന്‍െറ 
മഹാകാരുണ്യം കൊണ്ടും എന്‍െറ പാപങ്ങളെ 

ല്ലാം തുടച്ചുകളയേണമേ. 
2ദൈവമേ, എന്‍െറെഅപരാധം തുടച്ചു കളയേ 
ണമേ. എന്‍െറപാപങ്ങള്‍ കഴു കിക്കളയേണമേ. 
എന്നെ വീണ്ടും ശുദ്ധനാക്കേണമേ! 

ഞാന്‍ പാപം ചെയ്തിട്ടുണ്ടെന്നു സ്വയമറി 
യുന്നു. ആ പാപങ്ങള്‍ ഞാനെപ്പോഴും 
കാണുന്നു. 

തെറ്റെന്നു നീ വിധിച്ചവ ഞാന്‍ ചെയ്തു. 
ദൈവമേ, നിനക്കെതിരെയാണു ഞാന്‍ പാപം 
ചെയ്തത്‌. ഞാന്‍ തെറ്റും നീ ശരിയുമാണെന്നു 
ജനമറിയുന്നതിനാണു ഞാന്‍ ഏറ്റു പറയുന്നത്‌. 
നിന്‍െറ വിധികള്‍ ശരിയായവയാണ്‌. 

ടഞാന്‍ പാപത്തിലാണുപിറന്നത്‌. എന്‍െറ 
അമ്മ എന്നെ പാപത്തില്‍ ഗര്‍ഭം ധരിച്ചു. 

ദൈവമേ, ഞാന്‍ സത്യമായും വിശ്വസ്തനാ 
കണമെന്ന്‌ നീ ആശിക്കുന്നു. അതിനാല്‍ യഥാ 
ര്‍ത്ഥജ്ഞാനം എന്നില്‍ നിറയ്ക്കുക. 

'ഈസോപ്പുചെടി ഉപയോഗിച്ച്‌ എന്നെ 
ശുദ്ധീകരിക്കേണമേ. മഞ്ഞിനെക്കാള്‍ വെളുക്കും 
വരെ എന്നെ കഴുകേണമേ! 

ഐന്നെ സന്തോഷിപ്പിച്ചാലും! വീണ്ടും 
സന്തോഷിക്കേണ്ടത്‌ എങ്ങനെയെന്നെന്നോടു 
പറ ഞ്ഞാലും. നീ തകര്‍ത്ത അസ്ഥികള്‍ വീണ്ടും 
സന്തുഷ്ടമാകട്ടെ! 

എന്‍െറ പാപങ്ങളിലേക്കു നോക്കരുതേ! 
അവയെല്ലാം മായ്ച്ചുകളഞ്ഞാലും! 

















സങ്കീര്‍ത്തനങ്ങള്‍ 50:16-52:7 


10ദൈവമേ, എന്നിലൊരു ശുദ്ധഹൃദയം 
സൃഷ്ടിക്കേണമേ! എന്‍െറെആത്മാവിനെ വീണ്ടും 
ശക്തമാക്കേണമേ! 

1എന്നെ തള്ളിക്കളയരുതേ! നിന്‍െറ പരിശു 
ദ്ധാത്മാവിനെ എന്നില്‍ നിന്നെടുത്തു മാറ്റരുതേ! 

12നിന്‍െറെ സഹായം എന്നെ വളരെ സന്തോ 
ഷിപ്പിച്ചു! എനിക്ക്‌ ആ ആഹ്ലാദം വീണ്ടും തരേ 
ണമേ. എന്റെറ ആത്മാവിനെ ശക്തിപ്പെടുത്തുക 
യും നിന്നെ അനുസരിക്കാന്‍ തയ്യാറാക്കുകയും 
ചെയ്യേണമേ. 

നിന്‍െറ ദൃഷ്ടിയില്‍ എങ്ങനെ ജീവിക്കണ 
മെന്ന്‌ പാപികളെ ഞാന്‍ പഠിപ്പിക്കാം. അപ്പോഴ 
വര്‍ നിന്നിലേക്കു മടങ്ങി വരികയും ചെയ്യും. 

14ദൈവമേ, കൊലപാതകത്തിന്‍റെ അപരാ 
ധത്തില്‍നിന്നും എന്നെ രക്ഷിക്കേണമേ. എന്‍െറ 
ദൈവമേ, നീയാണ്‌ എന്നെ രക്ഷിക്കുന്നവന്‍! 
നീ എനിക്കുചെയുന്ന നന്മകളെലച്ഛറ്റി ഞാന്‍ 
പാടട്ടെ! 

1“എനെറയജമാനനേ, ഞാനെന്‍െറ വായ 
തുറന്ന്‌ നിനക്കു സ്തുതികള്‍ പാടും! 

16നീ* യഥാര്‍ത്ഥത്തില്‍ ഹോമയാഗങ്ങള്‍ 
ആഗ്രഹിക്കുന്നില്ല. പിന്നെ, നിനക്കു വേണ്ടാത്ത 
ഹോമയാഗങ്ങള്‍ ഞാനര്‍പ്പിക്കുന്നതെന്തിന്‌? 

17വിനീതാത്മാവാണ്‌ യഹോവയാഗ്രഹിക്കു 
ന്നബലി. ദൈവമേ, വിനീതവും സമര്‍പ്പണ മ 
നോഭാവമുള്ളതുമായ ഹൃദയത്തോടെ വരുന്ന 
വനെ നീയൊരിക്കലും നിഷേധിക്കയില്ല. 

18ദെവമേ, ദയവായി സീയോനോടു നന്മ 
കാട്ടിയാലും. യെരുശലേമിന്‍െറ മതിലുകള്‍ 
പുനര്‍നിര്‍മ്മിച്ചാലും. 

19അപ്പ്പോള്‍ നല്ല ബലികളും ഹോമയാഗ 
ങ്ങളും നിനക്കാസ്വദിക്കാം. pie ജനം നി 
നെറ യാഗപീഠത്തില്‍ യാഗത്തിനായി കാള 
കളെ വീണ്ടും അര്‍പ്പിക്കും. 





സങ്കീര്‍ത്തനം 52 
സംവിധായകന്‍. എദോമ്യനായ ദോവേഗ്‌ 
ശൌലിനന്‍െറയടുത്തു ചെന്ന്‌ “ദാവീദ്‌ 
അഹിമേലെക്കിന്റെറ ഭവ്വനത്തിലുണ്ട്‌” എന്നു 
പറഞ്ഞപ്പോഴത്തെ ദാവീദിന്റെ ഒരു 
ധ്യാനഗീതം. 

1മഹാനായ മനുഷ്യാ, നിന്‍െറ സ്വന്തം പാപ 
ങ്ങളെച്ചൊല്ലി പൊങ്ങച്ചം പറയുന്നതെന്തിന്‌? 
നീ തുടര്‍ച്ചയായി ദൈവത്തിന്‌ അനിഷ്ടം പ്രവ 
ര്‍ത്തിക്കുന്നു. 

നീ ബുദ്ധിശൂന്യമായ പദ്ധതികളിടുന്നു. നി 
നന്‍െറനാവി്‌ മൂര്‍ച്ചയേറിയ ക്ഷരരക്കത്തി പോലെ 
യാകുന്നു. നീ എപ്പോഴും നുണപറയുകയും 
ആള്‍ക്കാരെ വഞ്ചിക്കാന്‍ ശ്രമിക്കുകയും ചെയു 
ന്നു! 

ദനന്മയെക്കാള്‍ നീ തിന്മയെ സ്നേഹിക്കുന്നു. 
സത്യം പറയുന്നതിനെക്കാള്‍ നുണപറയാന്‍ നീ 
ഇഷ്ടപ്പെടുന്നു. 

നീയും നിന്‍െറ നുണപറയുന്ന നാവും ജന 
ത്തെ വേദനിപ്പിക്കാനിഷ്ടപ്പെടുന്നു. 

അതിനാല്‍ ദൈവം നിന്നെ നിത്യമായി നശി 
പ്പിക്കും! അവന്‍നിന്നെ, ഒരു ചെടി വേരോടെ 
പിഴുതെടുക്കുമ്പോലെ വീട്ടില്‍നിന്നു പറിച്ചെ 
ടുക്കും! 

നല്ല മനുഷ്യര്‍ ഇതു കാണുകയും ദൈവത്തെ 
ഭയക്കാനും ആദരിക്കാനുംപഠിക്കുകയും ചെയ്യും. 
അവര്‍ നിന്നെ പരിഹസിച്ചുകൊണ്ടു പറയും, 

"ദൈവത്തെ ആശ്രയിക്കാത്ത അയാള്‍ക്ക്‌ എ 
ന്തൊക്കെസംഭവിച്ചുവെന്നുനോക്കൂ. തന്‍െറ സ്വ 





സങ്കീര്‍ത്തനങ്ങള്‍ 52:8-55:17 


ത്തും നുണകളും തന്നെ രക്ഷിക്കുമെന്നാണയാള്‍ 
കരുതിയത്‌.” 

ട്പക്ഷേ ഞാന്‍ ദൈവത്തിന്‍െറ ആലയത്തില്‍ 
വളരുന്ന ഒരു പച്ച ഒലിവുമരം പോലെയാണ്‌. 
ദൈവത്തിന്‍െറ സത്ൃസ്നേഹത്തില്‍ ഞാനെ 
ന്നെന്നും വിശ്വസിക്കും. 

ദൈവമേ, നീ ചെയ്തകാര്യങ്ങളാല്‍ നിന്നെ 
ഞാന്‍ എന്നേക്കും വാഴ്ത്തും. നിന്‍െറ ഭക്തന്മാ 
രുടെ മുമ്പില്‍ ഞാന്‍ നിന്‍െറ നാമത്തെക്കുറിച്ചു 
സംസാരിക്കും. കാരണം, അത്‌ വളരെ നല്ലതാണ്‌! 








സങ്കീര്‍ത്തനം 53 
സംവിധായകന്‌. രാഗം മഹാലാത്ത്‌. 
ദാവീദിന്റെ ഒരു ധ്യാനഗീതം. 

ദൈവമില്ലെന്ന്‌ ഒരു വിഡ്ഡിയേ കരുതൂ. 
അവര്‍ ദുഷിച്ചവരും പകയുള്ളവരും നന്മകള്‍ 
ഒന്നും ചെയ്യാത്തവരുമാണ്‌. 

സ്വര്‍ഗ്ഗത്തില്‍ നമ്മെ നോക്കിക്കൊണ്ടിരിക്കു 
ന്ന ദൈവമുണ്ട്‌. ദൈവത്തെ തിരയുന്ന വിവേ 
കികളെ തിരയുകയാണവന്‍! 

പക്ഷേ ഓരോരുത്തനും ദൈവത്തില്‍ നിന്ന്‌ 
അകന്നിരിക്കുന്നു. ഓരോരുത്തനും ദുഷ്ടനാണ്‌. 
ഒരുവനും ഒരു നന്മയും ചെയ്യുന്നില്ല. ഇല്ല, ഒരാള്‍ 
പോലും! 

ദൈവം പറയുന്നു, “ആ ദുഷ്ടന്മാര്‍ തീര്‍ച്ച 
യായും സത്യം അറിയുന്നുണ്ട്‌! പക്ഷേ അവരെ 
ന്നോടു പ്രാര്‍ത്ഥിക്കുന്നില്ല. ഭക്ഷണം കഴിക്കാ 
നെങ്ങനെയോ അങ്ങനെ എന്‍െറ ജനത്തെ തക 
ര്‍ക്കാന്‍ തയ്യാറായിരിക്കുകയാണ്‌ ദുഷ്ടന്മാര്‍.” 

എന്നാല്‍ ആ ദുഷ്ടന്മാര്‍ മുമ്പു പേടിച്ചിട്ടി 
ല്ലാത്ത വിധം പേടിപ്പിക്കപ്പെടും! യിസ്രായേലി 





570 


ലര്‍ത്തും. അവന്‍ അവരെ നശിപ്പിക്കുകയും ചെ 
യും. 

ദൈവമേ, ഞാന്‍ നിനക്ക്‌ സ്വേച്ഛാര്‍പ്പണ 
ത്തോടെ വഴിപാടുനല്‍കും. യഹോവേ, നി 
ന്‍െറ നല്ലനാമത്തെ ഞാന്‍ വാഴ്ത്തും. 

"എന്തുകൊണ്ടെന്നാല്‍, എല്ലാ ദുരിതങ്ങളില്‍ 
നിന്നും നീയെന്നെ രക്ഷിച്ചു. എന്‍െറ ശത്രുക്കള്‍ 
തോല്വിക്കപ്പെടുന്നത്‌ ഞാന്‍ കണ്ടു. 


സങ്കീര്‍ത്തനം 55 
സംവിധായകന്‍. വവദ്യങ്ങളോടുകൂടി പാടേ 
ണ്ടത്‌. ദാവീദിന്റെ ഒരു ധ്യാനഗീതം. 

1ദൈവമേ, എന്‍െറ പ്രാര്‍ത്ഥനകേട്ടാലും. കാ 
രുണ്യത്തിനുവേണ്ടിയുള്ള എന്‍െറ പ്രാര്‍ത്ഥന 
അവഗണിക്കരുതേ. 

2ദൈവമേ, ദയവായി എന്നെശ്രവിച്ച്‌ മറുപ 
ടിതന്നാലും. എന്നെ വിഷണ്ണനാക്കുന്നതെന്തെ 
ന്ന്‌ ഞാന്‍ നിന്നോടു പറയാം. 

3എനന്‍െറെ ശത്രുക്കള്‍ എന്നോടു ദുഷ്കാര്യ 
ങ്ങള്‍ പറഞ്ഞു. ആ ദുഷ്ടന്മാര്‍ എനന്‍െറെനേര്‍ക്ക്‌ 
ആക്രോശിച്ചു. ശത്രുക്കള്‍ കോപത്തോടെ 
എന്നെ ആക്രമിച്ചു. എന്നെ തകര്‍ക്കുവാന്‍ തക്ക 
വണ്ണം അവര്‍ ദുരിതങ്ങള്‍ എനന്‍െറമേല്‍ കൊണ്ടു 
വന്നു. 

4൭എനന്‍െറ ഹൃദയം എന്‍റെയുള്ളില്‍ വിറയ്ക്കു 
കയാണ്‌. ഞാന്‍ മരിക്കാന്‍ ഭയക്കുന്നു. 

ട്ഞാ൯ ഭയന്നു വിറയ്ക്കുന്നു. ഞാന്‍ ഭീഷണ 
നായിരിക്കുന്നു. 

ഓ, എനിക്ക്‌ പ്രാവിനെപ്പോലെ ചിറകുകളു 
ണ്ടായിരുന്നെങ്കില്‍, ഞാന്‍ പറന്നുപോയി അക 
ലെ ഒരു വിശ്രമസ്ഥലം കണ്ടെത്തിയേനെ. 

















നെറശത്രുക്കളാണ്‌ ആ ദുഷ്ടന്മാര്‍. ദൈവം അ 
വരെ തിരസ്കരിച്ചിരിക്കുന്നു. അതിനാല്‍ ദൈ 
വത്തിന്‍െറെ ജനം അവരെ തോല്ലിക്കും. ദൈവം 
അവരുടെ അസ്ഥികള്‍ ചിതറിക്കുകയും ചെ 
യും. 

സീയോന്‍പര്‍വ്വതത്തില്‍നിന്ന്‌ ഒരുവന്‍ (ദൈ 
വം) യിസ്രായേലിനു വിജയം കൊണ്ടുവന്നെ 
ങ്കില്‍! ദൈവം തന്‍െറ ജനത്തെ പ്രവാസത്തില്‍ 
നിന്നു കൊണ്ടുവരുമ്പോള്‍ യാക്കോബ്‌ ആഹ്ദാ 
ദിക്കും. യിസ്രായേല്‍ വളരെ സന്തോഷിക്കും. 








സങ്കീര്‍ത്തനം 54 
സംവിധായകന്‍. വവദ്യങ്ങളോടുകൂടി പാടേ 
ണ്ടത്‌. സിഫ്യര്‍ ശൌലിനെ സമീപിച്ച്‌ 
“ദാവിദ്‌ ഞങ്ങളുടെ യാളുകള്‍ക്കിടയില്‍ 
ഒളിച്ചിരിക്കുന്നുവെന്ന്‌ ഞങ്ങള്‍ കരു 
തുന്നു” എന്നു പറഞ്ഞപ്പോഴുള്ള ദാവിദിന്റെ 
ഒരു ധ്യാനഗീതം. 

ദൈവമേ, നിന്‍െറ ശക്തിയുപയോഗിച്ച എ 
ന്നെ രക്ഷിക്കേണമേ. എന്നെ സ്വതന്ത്രനാക്കു 
വാന്‍ നിന്‍െറ മഹാശക്തി ഉപയോഗിക്കേ 
ണമേ. 

2ദൈവമേ, എനന്‍െറപ്രാര്‍ത്ഥന കേട്ടാലും. ഞാ 
൯ പറയുന്ന കാര്യങ്ങള്‍ കേട്ടാലും. 

ദൈവത്തെ ആരാധിക്കുന്നതുപോലുമില്ലാ 
ത്ത അപരിചിതര്‍ എനിക്കെതിരായിരിക്കുന്നു. 
ശക്തരായ അവര്‍ എന്നെ കൊല്ലാന്‍ ശ്രമിക്കുക 
യാണ്‌. 

നോക്കു, എന്‍്റെദെവം എന്നെ സഹായി 
ക്കും. എന്‍െറയജമാനന്‍ എന്നെപിന്തുണയ്ക്കും. 

എനിക്ക്‌ എതിരായിരിക്കുന്നവരെ എന്‍െറ 
ദൈവംശിക്ഷിക്കും. ദൈവം എന്നോടു നീതിപു 











അകലെയകലെ മരുഭൂമിയിലേക്കു ഞാന്‍ 
പോയേനെ. സേലാ 

ഞോന്‍ ഓടി രക്ഷപ്പെട്ടേനെ. ദുരിതങ്ങളുടെ 
ഈ കൊടുങ്കാറ്റില്‍ നിന്ന്‌ ഞാന്‍ ഓടിയകന്നേ 
നെ. 

9-0(എന്‍െറയജമാനനേ, അവരുടെ നുണകള്‍ 
ക്കു വിരാമമിട്ടാലും. ഈ നഗരത്തിലെ കലാപ 
വുംപോരാട്ടവും ഞാന്‍ കാണുന്നു. രാത്രിയും 
പകലും എല്ലാ അയല്‍പക്കങ്ങളിലുമെന്ന 
പോലെ നഗരത്തില്‍ കുറ്റകൃത്യങ്ങളും വിദ്ധ്വംസ 
കപ്രവര്‍ത്തനവും നിറഞ്ഞിരിക്കുന്നു. 
തെരുവുകളില്‍ നിറയെ കുറ്റകൃത്യങ്ങള്‍. ജനം 
എവിടെയും നുണയും വഞ്ചനയും നടത്തുന്നു. 

ശത്രു എന്നെ അവഹേളിക്കുകയായിരുന്നെ 
ങ്കില്‍ ഞാനതു ക്ഷമയോടെ സഹിക്കുമായിരു 
ന്നു. ശത്രുക്കളെന്നെ ആക്രമിക്കുകയായിരുന്നെ 
ങ്കില്‍ എനിക്ക്‌ ഒളിച്ചിരിക്കാമായിരുന്നു. 

പക്ഷേ അതു നീയാണ്‌, എന്‍െറ സഹചാ 
രി, എനെറെ സഹപ്രവര്‍ത്തകന്‍, എന്‍െറ സുഹൃ 
ത്ത്‌. നീയാണെനിക്കു ദുരിതങ്ങളുണ്ടാക്കുന്നത്‌. 

14ആലയത്തിലൂടെ, അതിലെ തിരക്കിലൂടെ 
ഒന്നിച്ചു നടന്നപ്പോള്‍ നമ്മള്‍ രഹസ്യങ്ങള്‍ 
പങ്കുവചിരുന്നു. 

ശത്രുക്കളെ അവിചാരിതമായിമരണം ഗ്രസി 
ച്ചെങ്കില്‍! ഭൂമി പിളര്‍ന്ന്‌ അവരെ ജീവനോടെ 
വിഴുങ്ങിയെങ്കില്‍! എന്തുകൊണ്ടെന്നാല്‍, 
അവര്‍ ഒത്തുചേര്‍ന്ന്‌ ഭീകരതകള്‍ ആസൂത്രണം 
ചെയ്യുന്നു. 

16സഹായത്തിനായി ഞാന്‍ ദൈവത്തെ വി 
ളിക്കും. യഹോവ എനിക്കു മറുപടി നല്‍കുക 
യും ചെയ്യും. 

17വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും ഞാ 
൯ ദൈവത്തോടപേക്ഷിക്കും. എന്‍െറ ആകുല 














571 


ങ്ങള്‍ ഞാനവനോടുപറയും. അവനെന്നെ ശ്ര 
വിക്കുകയും ചെയ്യും! 

18ഞാനെന്‍െറ യുദ്ധങ്ങളില്‍ പോരാടി.പക്ഷേ 
ദൈവം എന്നെ എല്ലായ്പ്പോഴും രക്ഷിക്കുകയും 
സുരക്ഷിതമായി എന്നെ തിരികെ കൊണ്ടുവരി 
കയുംചെയ്തു. ദൈവം എന്നെ ശ്രവിക്കുന്നു. 
നിത്യനായ ദൈവം എന്നെ സഹായിക്കും. 

19 എന്‍െറ ശത്രുക്കള്‍ തങ്ങളുടെ ജീവിതരീതി 
മാറ്റില്ല. അവര്‍ ദൈവത്തെ ഭയക്കുകയോ ആദരി 
ക്കുകയോ ഇല്ല. 

20 എന്‍െറ ശത്രുക്കള്‍ സ്വന്തം മിത്രങ്ങളെ ആ 
ക്രമിക്കുന്നു. ചെയ്യാമെന്നേറ്റ കാര്യങ്ങള്‍ അവര്‍ 
ചെയുന്നില്ല. 

21എനന്‍െെറ ശത്രുക്കള്‍ മൃദുഭാഷികളാണ്‌. അവര്‍ 
സമാധാനത്തെപ്പറ്റി സംസാരിക്കുന്നു. പക്ഷേ, 
അവര്‍ സതൃത്തില്‍ യുദ്ധം ആലോചിക്കുകയാ 
ണ്‌. അവരുടെ വാക്കുകള്‍ തൈലംപോലെ വഴു 
വഴുപ്പുള്ളതാകുന്നു. പക്ഷേ, അവ കത്തിപോ 
ലെ മുറിക്കുന്നു. 

മാനിന്‍െറവ്യാകുലതകള്‍ യഹോവയ്ക്കു നല്‍ 
കുക, അവന്‍ നിന്നെ പരിപാലിക്കും. നീതിമാ 
ന്മാര്‍തോല്ലിക്കപ്പെടാന്‍ അവന്‍ ഒരിക്കലും അനു 
വദിക്കയില്ല. 

23ദൈവമേ, കരാറിലെ നിന്‍െറഭാഗമായി, ആ 
നുണയന്മാരെയും കൊലയാളികളെയും ആയു 
സ്പൂ പാതികടക്കുമ്മുന്വേ കല്പറകളിലേക്കയച്ചാ 
ലും! കരാറി൯പ്രകാരം എന്‍െറ ഭാഗമായി 
നിന്നില്‍ ഞാന്‍ ആശ്രയിക്കാം. 











സങ്കീര്‍ത്തനം 56 

സംവിധായകന്‍. “ദുരെ ഓക്കുമരത്തിലെ 

പ്രാവ്‌” എന്ന ഈണത്തില്‍. ഫെഥിസ്ത്യര്‍ 

അവനെ ഗത്തില്‍വച്ചു പിടിച്ചപ്പരോഴുള്ള 

ദാവീദിന്റെ ഒരു സുന്ദരഗാനം. 

ദൈവമേ, ജനം എന്നെ ആക്രമിച്ചിരിക്കുന്നു. 
അതിനാല്‍ എന്നോടു ദയ കാട്ടേണമേ. അവരെ 
ന്നെ തുടര്‍ച്ചയായി ഓടിച്ചുകൊണ്ടിരിക്കുകയും 
എന്നോടേറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയുംചെയുന്നു 

2എനന്‍െറ ശത്രുക്കളെന്നെ സ്ഥിരമായി ആക്ര 
മിക്കുന്നു. എണ്ണാനാകാത്തത്ര പോരാളികളുണ്ട്‌. 

ഞാന്‍ ഭയന്നപ്പോള്‍ എന്‍െറ ആശ്രയം ഞാന്‍ 
നിന്നിലര്‍പ്പിച്ചു. 

ഞാന്‍ ദൈവത്തില്‍ ആശ്രയിക്കുന്നു, അതി 
നാല്‍ മറ്റുള്ളവര്‍ക്കെന്നോടെന്തു ചെയ്യാനാവു 
മെന്നതിനെ ഞാന്‍ ഭയക്കുന്നില്ല. ദൈവം എ 
ന്നോടുചെയ്ത വാഗ്ദാനങ്ങള്‍ക്കായി ഞാന്‍ 
അവനെ സ്തുതിക്കുന്നു. 

എന്‍െറ ശത്രുക്കള്‍ എപ്പോഴും എന്‍െറ വാക്കു 
കള്‍ വളച്ചൊടിക്കുന്നു. അവരെപ്പോഴും എനി 
ക്കെതിരെ ഗൂഡാലോചന നടത്തുന്നു. 

അവര്‍ ഒന്നിച്ചുപതുങ്ങിയിരുന്ന്‌ എന്നെ 
കൊല്ലാമെന്ന പ്രതീക്ഷയോടെ എന്‍െറ എല്ലാ 
ചലനങ്ങളും നിരീക്ഷിക്കുന്നു. 

"ദൈവമേ, അവര്‍ ചെയ്യുന്നതിന്മകള്‍ മൂലം 
അവരെ ഓടിച്ചുകളയുക. വിദേശരാഷ്ട്രങ്ങളു 
ടെകോപത്തിന്‌ ഇരയാകാന്‍ അവരെ ദൂരേക്കയ 
യ്ക്കുക. 

“ഞാന്‍ മനപ്രയാസത്തിലായതു നിനക്കറി 
യാം. ഞാനെത്രമാത്രം കരഞ്ഞെന്നു നീ അറിയു 
ന്നു. തീര്‍ച്ചയായും നീയെന്‍റെ കണ്ണീരിന്‍റെ 
കണക്കു സൂക്ഷിച്ചിരിക്കൂന്നു. 

9അതിനാല്‍, ഞാന്‍ സഹായത്തിനായി വി 
ളിക്കുമ്പോള്‍ എന്‍െറ ശത്രുക്കളെ തോല്ലിച്ചാ 











സങ്കീര്‍ത്തനങ്ങള്‍ 55:18-57:11 


ലും.നിനക്കതു ചെയ്യാനാകുമെന്ന്‌ എനിക്കറി 
യാം. നീ ദൈവമാകുന്നു! 

1ദൈവത്തി൯ന്‍െറെ വാഗ്ദാനത്തിനു ഞാന്‍ 
അവനെ വാഴ്ത്തുന്നു. എന്നോടു നടത്തിയ 
വാഗ്ദാനത്തിനു ഞാന്‍ യഹോവയെ വാഴ്ത്തു 
ന്നു. 

ദൈവത്തില്‍ ആശ്രയിക്കുന്നതിനാല്‍, ജന 
ങ്ങള്‍ക്ക്‌ എന്നോടെന്തു ചെയ്യാനാകുമെന്നതി 
നെ ഞാന്‍ ഭയക്കുന്നില്ല! 

2ദൈവമേ, നിന്നോടു ഞാന്‍ വിശിഷ്ട 
പ്രതിജ്ഞകള്‍നടത്തി. അവ ഞാന്‍ നിറവേറ്റും. 
നിനക്കു ഞാനെന്‍റെ കൃതജ്ഞതാവഴിപാട്‌ അര്‍ 
പ്പിക്കും. 

13എന്തുകൊണ്ടെന്നാല്‍, നീയെന്നെ മരണ 
ത്തില്‍നിന്നും രക്ഷിച്ചു. പരാജയപ്പെടുന്നതില്‍ 
നിന്ന്‌ നീയെന്നെ രക്ഷിച്ചു. അതിനാല്‍, ജീവി 
ക്കുന്ന മനുഷ്യര്‍ക്കു മാത്രം കാണാനാവുന്ന പ്ര 
കാശത്തില്‍ ഞാന്‍ ദൈവത്തെ ആരാധിക്കും. 





സങ്കീര്‍ത്തനം 57 
സംവിധായകന്‍. “നശിപ്പിക്കരുതേ” എന്ന 
ഇരണത്തില്‍. ശൌലിന്റെ പിടിയില്‍ നിന്ന്‌, 
ഗുഹയില്‍നിന്ന്‌ താ൯ രക്ഷപ്പെട്ടപ്പോഴത്തെ 
ദാവീദിന്റെ ഒരു സ്ധുന്ദരഗീതം. 

ദൈവമേ, എന്നോടു കരുണയുണ്ടകേണമേ. 
എന്‍െറ ആത്മാവ്‌ നിന്നെ ആശ്രയിക്കുന്നതി 
നാല്‍ കാരുണ്യവാനായിരുന്നാലും. ദുരിതം കട 
ന്നുപോകുന്നതുവരെയും ഞാന്‍ സംരക്ഷണത്തി 
നായി നിന്‍െറ അടുക്കല്‍ വന്നിരിക്കുന്നു. 

2അത്യുന്നതനായ ദൈവത്തോടു ഞാന്‍ പ്രാര്‍ 
ത്ഥിക്കുന്നു. ദൈവം എന്നെപൂര്‍ണ്ണമായും പരി 
പാലിക്കുകയും ചെയ്യുന്നു. 

സ്വര്‍ഗ്ഗത്തില്‍നിന്ന്‌ അവനെന്നെ സഹായി 
ക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നു. എന്നെ 
ഉപദ്രവിക്കുന്നവരെ അവന്‍ തോല്ലിക്കുകയും 
ചെയ്യുന്നു. ദൈവം തന്‍െറ യഥാര്‍ത്ഥസ്നേഹം 
എന്നോടു കാട്ടുന്നു. 

“എന്‍െറ ജീവന്‍ അപകടത്തിലാണ്‌. ശത്രു 
ക്കള്‍ എന്നെ പൊതിഞ്ഞിരിക്കുന്നു. കുന്തങ്ങളെ 
യും അമ്പുകളെയും പോലെ മൂര്‍ച്ചയുള്ള പല്ലു 
കളും വാളുപോലെ മൂര്‍ച്ചയുള്ള നാവുമുള്ള, 
മനുഷ്യനെ തിന്നുന്ന സിംഹങ്ങളെപ്പോലെയാ 
ണവര്‍. 
ദൈവമേ, സ്വര്‍ഗ്ഗങ്ങള്‍ക്കും മുകളിലാണു നീ. 
നിന്‍െറ മഹിമ ഭൂമിയെ പൊതിയുന്നു. 

എനന്‍െറശത്രുക്കള്‍ എനിക്കായൊരു കെണി 
യൊരുക്കി. എന്നെകുടുക്കാ൯ ശ്രമിക്കുകയാണ 
വര്‍. പിടിക്കപ്പെടുവാന്‍, എന്നെ വീഴ്ത്താന്‍ 
അവര്‍ കുഴികള്‍കുഴിച്ചു. പക്ഷേ അവര്‍തന്നെ 
അതിലേക്കു വീഴും. 

"പക്ഷേ ദൈവം എന്നെ ഭദ്രമായി സൂക്ഷിക്കും. 
അവനെന്നെ ധൈര്യവാനാക്കും. ഞാനവനു 
സ്തോത്രം പാടും. 

8൭നന്‍െറെആത്മാവേ, ഉണരുക! വീണേ, കിന്നര 
മേ, ഗാനമാരംഭിക്കുക! നമുക്ക്‌ പ്രഭാതത്തെ ഉണ 
ര്‍ത്താം. 

9എനന്‍്റെയഹോവേ, എല്ലാവരുടെയും മുമ്പാ 
കെ ഞാന്‍ നിന്നെ വാഴ്ത്തുന്നു. എല്ലാ രാഷ്ട്ര 
ങ്ങള്‍ക്കുമിടയില്‍ നിന്നെപ്പറ്റി ഞാന്‍ സ്തോത്ര 
ഗാനങ്ങള്‍ പാടുന്നു. 

1നിന്‍െറസ്നേഹം ആകാശത്തിലെ ഉന്നതമേ 
ഘങ്ങളെക്കാളും ഉയരെ! 

1ദൈവം സ്വര്‍ഗ്ഗങ്ങളെക്കാളും അധികം സ്തു 














സങ്കീര്‍ത്തനങ്ങള്‍ 58:1-60:1 


തിക്കപ്പെട്ടവന്‍. അവന്‍െറ മഹിമ ഭൂമിയെ പൊ 
തിയുന്നു. 


സങ്കീര്‍ത്തനം 58 
സംവിധായകന്‍. “നശിപ്പിക്കരുതേ” എന്ന 
ഇരണത്തില്‍ ദാവിദിന്റെ ഒരു സുന്ദരഗാനം. 

1ന്യായാധിപന്മാരേ, നിങ്ങളുടെ വിധികള്‍ 
നീതിപൂര്‍വ്വകങ്ങളല്പ. നീതിയോടെ നിങ്ങള്‍ ഒ 
രിക്കലും വിധിക്കുന്നില്ല. 2നിങ്ങളെപ്പോഴും 
തിന്മ ചെയ്യാനാഗ്രഹിക്കുന്നു. നിങ്ങള്‍ രാജ്യത്തു 
ടനീളം കലാപമുണ്ടാക്കുന്നു. 

ജനനം മുതല്‍ക്കുതന്നെ ആ ദുഷ്ടന്മാര്‍ തെറ്റു 
ചെയ്യാനാരംഭിച്ചു. ജനനം മുതലേ നുണയന്മാ 
രാണവര്‍. 

4സര്‍പ്പവിഷത്തെക്കാള്‍ അപകടകരമാണ്‌ അ 
വരുടെ കോപം.* മൂര്‍ഖന്‍പാമ്പുകളെപ്പോലെ, 
അവര്‍ കേള്‍ക്കുന്നില്ല. സത്യം കേള്‍ക്കാനവര്‍ 
കൂട്ടാക്കുന്നില്ല. 

തുൂര്‍ഖന്‍പാമ്പുകള്‍ക്ക്‌ പാമ്പാട്ടിയുടെ സം 
ഗീതമോ പാട്ടോ കേൾക്കാനാവില്ല. ആ ദുഷ്ട 
ന്മാര്‍ അവരുടെ ദുഷ്ടപദ്ധതികളുണ്ടാക്കുന്ന 
പോലെതന്നെയാണ്‌. 

യഹോവേ, അവര്‍ സിംഹങ്ങളെപ്പോലെയാ 
കുന്നു. യഹോവേ, അതിനാലവരുടെ പല്ലുകള്‍ 
തകര്‍ക്കേണമേ. 

ഒഴുകിപ്പോകുന്ന വെള്ളംപോലെ അവര്‍ അ 
പ്രത്ൃക്ഷരാകട്ടെ. വഴിയിലെ കളകള്‍പോലെ 
അവര്‍ ചവിട്ടിയരയ്ക്കപ്പെടട്ടെ. 

ഈ ജനങ്ങള്‍, ഇഴഞ്ഞുനീങ്ങുമ്പോള്‍ ഇല്ലാ 
തെയാകുന്ന ഒച്ചിന്‍െറ പാടുപോലെയാകട്ടെ. 
പകല്‍പ്രകാശം ഒരിക്കലും കാണാത്ത ഒരു ചാ 
പിള്ളയെപ്പോലെ ആകട്ടെ ആ ജനങ്ങള്‍. 

അടുപ്പില്‍ കത്തിക്കുന്ന മുള്ളുപോലെ അവര്‍ 
വേഗം നശിപ്പിക്കപ്പെടട്ടെ. 

10സ്വന്തം ദുഷ്പ്രവൃത്തികളാല്‍ ദുഷ്ടന്മാര്‍ ശി 
ക്ഷിക്കപ്പെടുമ്പോള്‍ നീതിമാന്‍ സന്തോഷിക്കു 
ന്നു. ശത്രുക്കളെമുഴുവ൯ തോല്ലിച്ച ഒരു ഭടനെ 
പ്പോലെയായിരിക്കുമയാള്‍. 

ഇതു സംഭവിക്കുമ്പോള്‍ ആളുകള്‍ പറയും: 
“നീതിയുള്ള ജനങ്ങള്‍ക്ക്‌ സത്യത്തില്‍ പ്രതി 
ഫലംകിട്ടും. ലോകത്തെ ന്യായവിധി ചെയ്യുന്ന 


1” 


ഒരു ദൈവമുണ്ട്‌! 








സങ്കീര്‍ത്തനം 59 
സംവിധായകന്‍. “നശിപ്പിക്കരുതേ” എന്ന 
ഈണത്തില്‍. ദാവീദിനെ കൊല്ലാന്‍ ശ്രമി 

ക്കുന്നതിന്‌ അവന്റെ വസതിയില്‍ 
നിതീക്ഷണം നടത്താന്‌ ശൌല്‍ ആളെ 
അയച്ചപ്പോള്‍മുതലുള്ള ദാവിീദിന്റെറ ഒരു 
സൂന്ദരഗാനം. 
ദൈവമേ, എന്നെ എന്‍െറശത്രൂക്കളില്‍ നി 
ന്നും രക്ഷിച്ചാലും. എന്നോടെതിര്‍ക്കുന്നവരെ 
തോല്ലിക്കാ൯ എന്നെ സഹായിച്ചാലും. 
തിന്മകള്‍ ചെയ്യുന്നവരില്‍നിന്നും എന്നെ ര 
ക്ഷിച്ചാലും. ആ കൊലയാളികളില്‍നിന്നും എ 
ന്നെ രക്ഷിച്ചാലും. 
നോക്കൂ, കരുത്തര്‍ എനിക്കായികാത്തിരിക്കു 
ന്നു. ഞാനൊരു പാപമോ കുറ്റമോ ചെയ്തിട്ടി 
ല്ലെങ്കിലും എന്നെ കൊല്ലാന്‍ കാത്തിരിക്കുകയാ 
ണവര്‍. 
ഞാനൊരു തെറ്റുംചെയ്തില്ല. പക്ഷേ അവര്‍ 








സര്‍പ്പവിഷത്തെക്കാള്‍ ... കോപം എബ്രായഭാഷ 
യില്‍ ഇതു വാക്കുകള്‍ കൊണ്ടുള്ള ഒരു പ്രയോഗ 
മാണ്‌. “കോപം” എന്ന വാക്കിന്‌ “വിഷം,” “പക 
എന്നൊക്കെ ധ്വനിയുണ്ട്‌. 


3 


572 


എന്നെ ആക്രമിക്കാന്‍ തിടുക്കപ്പെടുന്നു. യഹോ 
വേ, വന്ന്‌ സ്വയം കാണുക! 

സര്‍വ്വശക്തനായ യഹോവ നീയാകുന്നു, യി 
സ്രായേലിന്‍െറെ ദൈവം! എഴുന്നേറ്റ്‌ അവരെ 
ശിക്ഷിച്ചാലും! ആ ദുഷ്ടവഞ്ചകരോട്‌ അല്പം 
പോലും ദയ കാട്ടരുതേ. 

സായാഹ്നങ്ങളില്‍ പട്ടണത്തിലെത്തുകയും 
ഓലിയിട്ടുകൊണ്ട്‌ പട്ടണത്തിലെമ്പാടും ഇര 
തേടിനടക്കുകയും ചെയ്യുന്ന നായ്ക്കളെപ്പോ 
ലെയാണ്‌ ആ ദുഷ്ടന്മാര്‍. 

"അവരുടെ ഭീഷണികളും പുലഭ്യങ്ങളും കേട്ടാ 
ലും. അവര്‍ പറയുന്ന അത്തരം ക്രൂരവചനങ്ങള്‍ 
ആരു കേള്‍ക്കുമെന്ന തോന്നല്‍പോലും അവര്‍ 
ക്കില്ല. 

യഹോവേ, അവരെ പരിഹസിക്കേണമേ. 
അവരെ അപമാനിതരാക്കേണമേ. 

ഞാന്‍ നിനക്കുസ്തോത്രങ്ങള്‍ പാടും. ദൈവ 
മേ, ഉന്നതപര്‍വ്വതങ്ങളിലെ എന്‍െറ അഭയസ്ഥാ 
നമാണു നീ. 

10ദൈവമെന്നെ സ്നേഹിക്കുന്നു, വിജയിക്കാ 
ന്‍അവനെന്നെ സഹായിക്കുകയും ചെയ്യും. ശ 
ത്രുക്കളെ തോല്ലിക്കാന്‍ അവനെന്നെ സഹായി 
ക്കും. 

1ദൈവമേ, അവരെ വെറുതെകൊന്നാല്‍ 
പോരാ, അല്ലെങ്കില്‍ എന്‍െറജനത മറന്നുപോ 
യേക്കാം. എന്‍െറ യജമാനനും സംരക്ഷകനുമാ 
യവനേ, അവരെചിതറിക്കുകയും നിന്‍െറ കരു 
ത്താല്‍ തോല്ലിക്കുകയും ചെയ്താലും. 

12ആ ദുഷ്ടന്മാര്‍ ശപിക്കുകയും നുണകള്‍ 
പറയുകയും ചെയ്യുന്നു. അവര്‍പറഞ്ഞ കാര്യ 
ങ്ങള്‍ മൂലം അവരെ ശിക്ഷിക്കേണമേ. സ്വന്തം 
അഹന്ത അവരെ വീഴ്ത്തട്ടെ. 

13നിനന്‍െറെ കോപത്താല്‍ അവരെ പൂര്‍ 
യും നശിപ്പിച്ചാലും! അപ്പോള്‍, വി ലി 
ദൈവം ഭരിക്കുന്നുവെന്ന്‌ ലോകമെമ്പാടുമുള്ള 
ജനങ്ങള്‍ അറിയും! 

14ആ ദുഷ്ടന്മാര്‍, സായാഹ്നങ്ങളില്‍ പട്ടണ 
ത്തില്‍ചുറ്റിത്തിരിയുന്ന, ഓലിയിടുന്ന നായ്ക്ക 
ളെപ്പോലെ വരുന്നു. 

15അവ്വര്‍ ആഹാരം തേടും, പക്ഷേ അവര്‍ക്ക്‌ 
ഭക്ഷണമോ കിടന്നുറങ്ങാന്‍ ഇടമോ കിട്ടില്ല. 

$പക്ഷേ, എല്ലാ പ്രഭാതത്തിലും നിനക്കു 
ഞാന്‍ സ്തുതിഗീതങ്ങള്‍ പാടും. നിന്‍െറ സ്നേ 
ഹത്തില്‍ ഞാന്‍ ആനന്ദിക്കും. എന്തുകൊണ്ടെ 
ന്നാല്‍, ഉന്നതപര്‍വ്വതങ്ങളിലെ എന്‍െറ അഭയ 
സ്ഥാനമാണു നീ. ദുരിതങ്ങളുണ്ടാകുമ്പോള്‍ 
എനിക്കു നിന്‍െറയടുത്തേക്ക്‌ ഓടിവരികയും 
ചെയ്യാം. 

17നിനക്കു ഞാനെന്‍റെ സ്തുതിഗീതങ്ങള്‍ 
പാടും. എന്തെന്നാല്‍ പര്‍വ്വതോന്നതങ്ങളില്‍ നീ 
യാണെനന്‍െറ അഭയസ്ഥാനം. എന്നെ സ്നേഹി 
ക്കുന്ന ദൈവമാണു നീ. 

















സങ്കീര്‍ത്തനം 60 
സംവിധായകന്‍. “കരാറിന്റെ ലില്ലിപ്പൂവ്‌” 
എന്ന ഈണത്തില്‍. ദാവീദിന്റെറ ഒരൂ 
സുന്ദരഗാനം. പഠ്പ്പിക്കുന്നതിനുവേണ്ട! 
എഴുതച്ലെട്ടത്‌. ഉപ്പമതാഴ്വരയില്‍ വച്ച്‌ 
യോവാബ്‌ തിരിച്ചുവന്ന്‌ 12,000 എദോ മ്യരെ 
തോല്ലിച്ചപ്പോഴും അരാം നഹരായിമിനും 
അരാം സെബാഹിനും എതിരെ ദാവീദ്‌ 
യുദ്ധം ചെയ്തപ്പോഴും മുതല്‍. 
ദൈവമേ, നീ ഞങ്ങളോടു കോപിച്ചിരിക്കു 
ന്നു. നീ ഞങ്ങളെ നിരസിക്കുകയും തകര്‍ക്കുക 


573 


യുംചെയ്തു. ദയവായി ഞങ്ങളെ വീണ്ടും പൂര്‍ 
ണ്ണരാക്കിയാലും. 

നീ ഭൂമിയെ വിറപ്പിക്കുകയും പിളര്‍ത്തുക 
യും ചെയ്തു. ഞങ്ങളുടെ ലോകംതകര്‍ന്നു തരി 
പ്പണമാകുകയാണ്‌. ദയവായി അതിനെ ഉറപ്പി 
ച്ചാലും. 

നിന്‍െറ ജനത്തിന്‌ നീ ഏറെദുരിതങ്ങള്‍ 
നല്‍കിയിരിക്കുന്നു. ആടിയാടി നടക്കുകയും 
നിലത്തുവീഴുകയും ചെയ്യുന്ന കുടിയനെപ്പോ 
ലെയാണു ഞങ്ങള്‍. 

നിന്‍റെ ആരാധകര്‍ക്ക്‌ നീ മുന്നറിയിപ്പു 
നല്‍കി. ഇനിയവര്‍ക്ക്‌ ശത്രുക്കളില്‍നിന്നും രക്ഷ 


പ്പെടാം. 


നിന്‍െറ മഹാശക്തിയുപയോഗിച്ച്‌ ഞങ്ങ 
ളെ രക്ഷിച്ചാലും! എന്‍െറ പ്രാര്‍ത്ഥനയ്ക്കു മറു 
പടി തരികയും നീ സ്നേഹിക്കുന്നവരെ രക്ഷി 
ക്കുകയും ചെയ്താലും! 

ദൈവം തന്‍െറ ആലയത്തില്‍ സംസാരിച്ചു: 
ഇതെന്നെ വളരെ സന്തോഷിപ്പിക്കുന്നു! ദൈവം 
പറഞ്ഞു, എന്‍െറജനതയുമായി ഞാന്‍ ഈഭൂമി 
പങ്കുവയ്ക്കും. അവര്‍ക്കു ഞാന്‍ ശെഖേമും സു 
ക്കോത്തുതാഴ്വരയും നല്‍കും. 

ഗിലെയാദും മനശ്ശേയും എന്‍േറതാകും. എ 
ഫ്രയീം എന്‍െറ ശിരോരക്ഷയാകും. യെഹൂദാ 
എന്‍െറ രാജകീയചെങ്കോലാകും. 

മോവാബ്‌ എന്‍െറ കാല്‍കഴുകാനുള്ള പാത്ര 
മാകും. ഏദോം എന്‍െറ ചെരിപ്പുചുമക്കുന്ന 
അടിമയാകും. ഫെലിസ്ത്ൃരെ തോല്ലിച്ചു വിജ 
യാരവം മുഴക്കും! 

9-10പക്ഷേ, ദൈവമേ, നീ ഞങ്ങളെ കൈവെടി 
ഞ്ഞിരിക്കുന്നു! നീ ഞങ്ങളുടെ സൈന്യത്തോ 
ടൊപ്പം പോകയില്ല! അതിനാല്‍ ആരാണെന്നെ 
നഗരത്തിന്‍െറ ശക്തിദുര്‍ഗ്ഗത്തിലേക്കു നയിക്കു 
ക?ഏദോമിനെതിരെ യുദ്ധം ചെയ്യാന്‍ ആരാ 
ണെന്നെ നയിക്കുക? 

വ്ഞങ്ങളുടെ ശത്രുക്കളെ തോല്പിക്കാന്‍ ഞങ്ങ 
ളെ സഹായിച്ചാലും! മനുഷ്യര്‍ക്ക്‌ ഞങ്ങളെ സ 
ഹായിക്കാനാവില്ല! 

12ദൈവത്തിനുമാത്രമേ ഞങ്ങളെ ശക്തരാക്കാ 
നാകൂ. ദൈവത്തിനുമാത്രമേ ഞങ്ങളുടെ ശത്രുക്ക 
ളെ തോല്ലിക്കാനാകൂ! 





സങ്കീര്‍ത്തനം 61 
സംവിധായകന്‍. തന്ത്രിവാദ്യങ്ങളോടെ 
പാടേണ്ടത്‌. ദാവീദിന്റെ ഗാനങ്ങളി ലൊന്ന്‌. 
ദൈവമേ, എന്‍െറ പ്രാര്‍ത്ഥനാഗാനം കേ 
ടടാലും. എന്‍െറ പ്രാര്‍ത്ഥന കേട്ടാലും. 

ഞാനെവിടെയൊക്കെയായിരുന്നാലും, 
ഞാന്‍ എത്രമാത്രം ദുര്‍ബ്ബലനായിരുന്നാലും, ഞാ 
൯ നിന്നെസഹായത്തിനായി വിളിക്കും! അത്യു 
ന്നതമായസുരക്ഷിതസ്ഥലത്തേക്ക്‌ എന്നെ കൊ 
ണ്ടുപോയാലും. 

ദനീയാണെനന്‍െറ സുരക്ഷിതസ്ഥാനം! ശത്രുക്ക 
ളില്‍നിന്ന്‌ എന്നെ സംരക്ഷിക്കുന്ന ശക്തിഗോ 
പുരം നീയാകുന്നു. 











നിന്‍െറ കൂടാരത്തില്‍ എന്നെന്നും വസിക്കാ 
ന്‍്ഞാനാഗ്രഹിക്കുന്നു. നിനക്കു സംരക്ഷിക്കാ 
നാകുന്ന ഒരിടത്തെനിക്ക്‌ ഒളിച്ചിരിക്കണം. 

ടദൈവമേ, നിന്നോടുള്ള എന്‍െറ നേര്‍ച്ചകള്‍ 
നീ കേട്ടു. പക്ഷെ, നിന്‍െറ ആരാധകര്‍ക്കുള്ള 
തെല്ലാം 


സങ്കീര്‍ത്തനങ്ങള്‍ 60:2-62:12 


യഹോവേ, രാജാവിനു ദീര്‍ഘായുസ്സു നല്‍ 
കിയാലും. അവന്‍ നിത്യമായി ജീവിക്കട്ടെ. 

"അവനെന്നും ദൈവത്തോടൊപ്പം വസിക്ക 
ട്ടെ. നിന്‍െറ സത്യസ്നേഹത്താല്‍ അവനെ 
സംരക്ഷിച്ചാലും. 

നിന്‍െറ നാമം ഞാനെന്നും വാഴ്ത്തും. ഞാന്‍ 
വാഗ്ദാനം ചെയ്ത കാര്യങ്ങള്‍ നിത്യേന ഞാന്‍ 
നിറവേറ്റും. 


സങ്കീര്‍ത്തനം 62 
സംവിധായകന്‍. യെദൂഥുന. ദാവിദിന്റെ 
ഗാനത്മകളിലൊന്ന്‌. 
എനിക്ക്‌ എന്തുതന്നെ സംഭവിച്ചാലും, ദൈ 
വം എന്നെ രക്ഷിക്കുന്നതും കാത്ത്‌ എനന്‍െറളള്ളം 
ക്ഷമയോടെ ഇരിക്കുകയാണ്‌. എന്‍െറ രക്ഷ 

അവനില്‍നിന്നു മാത്രം വരുന്നു. 

എനിക്ക്‌ അനവധി ശത്രുക്കളുണ്ടായേക്കാം, 
പക്ഷേ ദൈവമാണെനന്‍െറകോട്ട. ദൈവം എ 
ന്നെ രക്ഷിക്കുന്നു. അത്യുന്നതപര്‍വ്വതത്തിലെ 
എന്‍റെ സുരക്ഷിതസ്ഥാനമാണു ദൈവം. മഹാ 
സൈന്യൃത്തിനുപോലും എന്നെ തോല്ലിക്കാനാ 
വില്ല. 

എത്രകാലം നിങ്ങളെന്നെ ആക്രമിക്കും? ചെ 
രിയുന്ന മതിലുപോലെ, വീഴാറായ വേലിപോ 
ലെ, ഒക്കെയാണു നിങ്ങള്‍. 

4എനന്‍െറ പ്രാധാന്യത്തെ കണക്കാക്കാതെ എ 
ന്നെ നശിപ്പിക്കാന്‍ ശ്രമിക്കുകയാണവര്‍. അതവ 
രെ സന്തോഷിപ്പിക്കുന്നു. എന്തിനെന്നോ? എ 
ന്നെപ്പറ്റി നുണപറയുന്നതില്‍. പരസ്യമായി എ 
ന്നെപ്പ്റ്റി അവര്‍ നല്ലതു പറയുകയും രഹസ്യ 
മായി ശപിക്കുകയും ചെയ്യുന്നു. 

5എനന്‍െറ ഉള്ളമേ, ദൈവം എന്നെ രക്ഷിക്കും 
വരെ ക്ഷമയോടെ കാത്തിരിക്കുക! ദൈവമാ 
ണെനന്‍െറെ ഏകപ്രതീക്ഷ. 




















ദൈവമാണ്‌ എന്‍െറ കോട്ട. ദൈവം എന്നെ 
രക്ഷിക്കുന്നു. ഉന്നതപര്‍വ്ൃതത്തില്‍ എന്‍െറ സുര 
ക്ഷിതസ്ഥാനമാണവന്‍. 

എന്‍െറ തേജസ്സും വിജയവും ദൈവത്തില്‍ 
നിന്നുവരുന്നു. അവനാണെനന്‍െറ ശക്തിദുര്‍ഗ്ഗം. 
ദൈവമാണെന്‍െറ സുരക്ഷാസ്ഥലം. 

ജനമേ, എപ്പോഴും ദൈവത്തില്‍ ആശ്രയിക്കു 
ക! നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ദൈവത്തോടു 
പറയുക. ദൈവമാണു നമ്മുടെ അഭയസ്ഥാനം. 

മനുഷ്യര്‍ക്ക്‌ വാസ്തവത്തില്‍ സഹായിക്കാ 
നാവില്ല. രക്ഷയ്ക്കായി നിങ്ങള്‍ക്ക്‌ അവരില്‍ 
ആശ്രയിക്കാനുമാവില്ല. ദൈവവുമായി തട്ടിച്ചു 
നോക്കുമ്പോള്‍ അവര്‍ വെറുമൊരു നിശ്വാസം 
പോലെ നിസ്റ്റാരം! 

10ബലംകൊണ്ടെന്തും തട്ടിയെടുക്കാന്‍ നിനക്ക്‌ 
യഥാര്‍ത്ഥത്തില്‍ നിന്‍െറ ശക്തിയില്‍ ആശ്രയി 
ക്കാമെന്ന്‌ കരുതരുത്‌. മോഷണംകൊണ്ട്‌ എന്തും 
നേടാമെന്നുകരുതരുത്‌. നീ ധനികനായാല്‍ നി 
ന്‍െറ സമ്പത്ത്‌ നിന്നെ രക്ഷിക്കുമെന്നും കരുത 
രുത്‌. 








1നിങ്ങള്‍ക്ക്‌ യഥാര്‍ത്ഥത്തില്‍ വിശ്വസിക്കാ 
വുന്ന ഒന്നുണ്ടെന്ന്‌ ദൈവം പറയുന്നു (ഞാന 
തില്‍ വിശ്വസിക്കുകയും ചെയ്യുന്നു: “ശക്തി 
ദൈവത്തില്‍നിന്നും വരുന്നു!” 

12 എന്‍െറ യജമാനനേ, നിനന്‍േറത്‌ സത്യസ്‌ 
നേഹം.ഒരുവനന്‍െറ പ്രവൃത്തിക്കനുസരിച്ച്‌ നീ സ 
മ്മാനമോ ശിക്ഷയോ നല്‍കുന്നു. 





സങ്കീര്‍ത്തനങ്ങള്‍ 63:1-65:10 


സങ്കീര്‍ത്തനം 63 

ദാവീദിന്റെ ഗാനങ്ങളിലെൊന്ന്‌. അവന്‍ 

യെഹുദാമരുഭൂമിയിലായിമുന്ന കാലത്ത്‌ 

എഴുതച്ചെട്ടത്‌. 

ദൈവമേ, നീയാകുന്നു എന്‍െറ ദൈവം. നി 
ന്നെ ഞാന്‍ വളരെയധികം തേടുകയും ചെയ്യു 
ന്നു. എന്‍െറമനസ്സും ശരീരവും നിനക്കായി ദാ 
ഹിക്കൂന്നു. വരണ്ടുണങ്ങിയ ഭൂമി ജലത്തിനായി 
ദാഹിക്കുമ്പോലെ. 

മനിന്നെ ഞാന്‍ നിന്‍െറ ആലയത്തില്‍ കണ്ടി 
രുന്നു. നിന്‍െറശക്തിയും മഹിമയും ഞാന്‍ ക 
ണ്ടിരിക്കുന്നു. 

നിന്‍െറ സ്നേഹം ജീവനെക്കാള്‍ വിശിഷ്ടം. 
എന്‍െറ അധരങ്ങള്‍ നിന്നെ വാഴ്ത്തുന്നു. 
അതെ, എന്‍െറ ജീവിതത്തില്‍ ഞാന്‍ നിന്നെ 
വാഴ്ത്തും. നിന്‍െറ നാമത്തിലുള്ള പ്രാര്‍ത്ഥന 
യില്‍ ഞാന്‍ എന്‍റ കൈകളുയര്‍ത്തുന്നു. 

തികച്ചഭക്ഷണം കഴിച്ചതുപോലെ ഞാന്‍ സം 
തൃപ്തനാകും. ആനന്ദിക്കുന്ന ചുണ്ടുകളോടെ എ 
ന്‍െറ വായ നിന്നെ വാഴ്ത്തും. 

കിടക്കയില്‍ കിടക്കുമ്പോള്‍ ഞാന്‍ നിന്നെ 
സ്മരിക്കും. പാതിരാത്രിയില്‍ ഞാന്‍ നിന്നെ 
ധ്യാനിക്കും. 

"സത്യത്തില്‍ നീയെന്നെ സഹായിച്ചു! 
നീയെന്നെ സംരക്ഷിച്ചതില്‍ ഞാന്‍ സന്തു 
ഷ്ടന്‍! 

“എന്റെറ ആത്മാവ്‌ നിന്നോടൊട്ടി നില്‍ക്കൂ 
ന്നു. നീയെന്‍റെ കൈപിടിക്കുകയും ചെയ്യുന്നു. 

9എന്നെ കൊല്ലാന്‍ ശ്രമിക്കുകയാണു ചിലര്‍. 
പക്ഷേ അവര്‍ നശിപ്പിക്കപ്പെടും. അവര്‍ തങ്ങളു 
ടെ കല്പറകളിലാകും. 

10അവര്‍ വാളുകള്‍ക്കിരയാകും. 
ശവങ്ങള്‍ കാട്ടുനായ്ക്കള്‍ തിന്നും. 

1എന്നാല്‍, രാജാവ്‌ തന്‍െറ ദൈവത്തില്‍ ആ 
റുറ്റാദിക്കും. അവനെ അനുസരിക്കാമെന്നാണയി 
ടുവര്‍ അവനെ സ്തുതിക്കുകയും ചെയ്യും. എന്തു 
കൊണ്ടെന്നാല്‍, ആ നുണയന്മാരെ മുഴുവനും 
അവന്‍ തോല്പിച്ചു. 








അവരുടെ 


സങ്കീര്‍ത്തനം 64 
സംവിധായകന്‍. ദാവീദിന്റെ ഗാനങ്ങ 
ളിലൊന്ന്‌. 
ദൈവമേ, എന്നെശ്രവിച്ചാലും. ശത്രു എന്നെ 
ഭീഷണിപ്പെടുത്തി. എന്‍െറ ജീവനെ അവനില്‍ 

നിന്നു രക്ഷിച്ചാലും! 

ശത്രുക്കളുടെ രഹസ്യൃപദ്ധതികളില്‍നിന്ന്‌ എ 
ന്നെ സംരക്ഷിച്ചാലും. ആ ദുഷ്ടന്മാരില്‍നിന്നും 
എന്നെ ഒളിപ്പിച്ചാലും. 

3അവര്‍ എന്നെ്ചറ്റി വളരെ ദുഷിച്ചു പറ 
ഞ്ഞു. അവരുടെ നാവുകള്‍ മൂര്‍ച്ചയേറിയ വാളു 
പോലെയും അവരുടെ കയ്പേറിയവാക്കുകള്‍ 
അമ്പുകള്‍ പോലെയുമാകുന്നു. 

അനന്തരം പെട്ടെന്ന്‌, ഭയമൊട്ടുമില്ലാതെ * അ 
വര്‍ തങ്ങളുടെ ഒളിസങ്കേതങ്ങളില്‍നിന്നും ഒരു 
എളിയ വിശ്വസ്തനുനേരെ അമ്പുകള്‍എയ്തു. 

തെറ്റുചെയ്യാന്‍ അവര്‍ പരസ്പരം പ്രേരിപ്പി 
ക്കുന്നു. കെണികളൊരുക്കുന്നതിനെപ്പറ്റി അവര്‍ 
സംസാരിക്കുന്നു. അവര്‍ തമ്മില്‍പറയുന്നു, “കെ 
ണികള്‍ ആരും കാണില്ല!” 

അവര്‍ കെണികള്‍ ഒളിപ്പിച്ചു വച്ചിരിക്കു 
ന്നു. അവര്‍അവരുടെ ഇരയെതേടുകയാണ്‌. * 
(മനുഷ്യര്‍ വളരെ സൂത്രശാലികളാകാം. അവ 
ന്‍െറ ചിന്തകളറിയുക വിഷമമാണ്‌.) 














ഭയമൊട്ടുമില്ലാതെ “മഹത്വമില്ലാതെ” 
“ആദരവില്ലാതെ” എന്നോ പറയാം. 


എന്നോ 


574 


പക്ഷേ ദൈവത്തിനും തന്‍െറ “അമ്പുകള്‍” 
എയ്യാം! അവരറിയുംമുമ്പുതന്നെ ദുഷ്ടര്‍ക്കു മു 
റിവേല്‍ക്കുന്നു. 

ദുഷ്ടന്മാര്‍ മറ്റുള്ളവര്‍ക്ക്‌ ദോഷം ചെയ്യാനാ 
ലോചിക്കുന്നു. എന്നാല്‍ അവരുടെ പദ്ധതികള്‍ 
തകര്‍ക്കാന്‍ ദൈവത്തിനാകും. ആ ദോഷങ്ങള്‍ 
അവര്‍ക്കുതന്നെ സംഭവിക്കാന്‍ ഇടയാക്കുകയും 
ചെയ്യും. അപ്പോള്‍ അവരെ കാണുന്നവര്‍ അ 
ത്ഭൂതംകൊണ്ട്‌ അവരുടെ നേര്‍ക്കു തലകുലുക്കും. 

ദൈവം ചെയ്തിരിക്കുന്നത്‌ ജനം കാണും. 
അവനെപ്പറ്റി അവര്‍ മറ്റുള്ളവരോടു പറയും. 
അപ്പോള്‍ അവര്‍ ദൈവത്തെപ്പറ്റി കൂടുതല്‍ പഠി 
ക്കും. അവനെ ഭയക്കാനും ആദരിക്കാനും അവര്‍ 
പഠിക്കും. 

10യഹോവയെ ശുശ്രൂഷിക്കുന്നതില്‍ നല്ല മനു 
ഷ്യന്‍ സന്തോഷിക്കുന്നു. അവന്‍ ദൈവത്തിലാ 
ശ്രയിക്കുന്നു. അപ്പോള്‍ വിശ്വസ്തരായ ജനങ്ങ 
ള്‍ സംഭവിച്ചതെന്തെന്നു കാണുകയും യഹോവ 
യെ വാഴ്ത്തുകയും ചെയ്യും. 


സങ്കീര്‍ത്തനം 65 
സംവിധായകന്‍. ദാവീദിന്റെ 
സ്തുതിഗീതങ്ങളിലൊന്ന്‌. 
1സീയോനിലെ ദൈവമേ, നിന്നെ ഞാന്‍ 
വാഴ്ത്തുന്നു. നിന്നോടു ചെയ്ത നേര്‍ച്ചകള്‍ 

ഞാന്‍ നിവർത്തിക്കും. 

നീ ചെയ്തിരിക്കുന്ന പ്രവൃത്തികളെപ്പറ്റി ഞ 
ങ്ങള്‍ പറയുന്നു. നീ ഞങ്ങളുടെ പ്രാര്‍ത്ഥനകള്‍ 
കേള്‍ക്കുന്നു. നിന്നിലേക്കു വരുന്ന ഓരോരുത്തരു 
ടെയും പ്രാര്‍ത്ഥന നീ കേള്‍ക്കുന്നു. 

ഞങ്ങളുടെ പാപങ്ങള്‍ ഞങ്ങള്‍ക്കു താങ്ങാ 
വുന്നതിലും അധികമാകുമ്പോള്‍ നീ ആ പാപ 
ങ്ങള്‍ പൊറുക്കുകയും എടുത്തുമാറ്റുകയും ചെ 
യുന്നു. 

ദൈവമേ, നിന്‍െറജനത്തെ നീ തെരഞ്ഞെടു 
ക്കുന്നു. നിന്‍െറ ആലയത്തില്‍വന്്‌ നിന്നെ ആ 
രാധിക്കാ൯ന്‍ നീ ഞങ്ങളെ തെരഞ്ഞെടുത്തു. ഞ 
ങ്ങള്‍ വളരെ സന്തുഷ്ടരുമാണ്‌! നിന്‍െറ ആല 
യത്തില്‍, വിശുദ്ധസ്ഥലത്ത്‌ ഞങ്ങള്‍ക്ക്‌ എല്ലാ 
അത്ഭുതവസ്തുക്കളുമുണ്ട്‌. 

ടദൈവമേ, നീ ഞങ്ങളെ രക്ഷിക്കുന്നു. നല്ലവര്‍ 
നിന്നോടുപ്രാര്‍ത്ഥിക്കുകയും നീ അവര്‍ക്കു മറു 
പടി നല്‍കുകയും ചെയ്യുന്നു. അവര്‍ക്കായി 
നീ അത്ഭുതകൃത്യങ്ങള്‍ ചെയ്യുന്നു. ലോകമെങ്ങു 
മുള്ള സര്‍വ്വജനവും നിന്നില്‍ ആശ്രയിക്കുന്നു. 

ദൈവം തന്‍െറശക്തിയാല്‍ പര്‍വ്വതങ്ങള്‍ സൃ 
ഷ്ടിച്ചു. അവന്‍െറ ശക്തിയെ നാം നമുക്കു 
ചുറ്റിലും കാണുന്നു. 

"അലയിളകുന്ന സമുദ്രങ്ങളെ ദൈവം ശാന്ത 
മാക്കി. ഭൂമിയില്‍ മനുഷ്യ “മഹാസമുദ്രങ്ങ 
ളെ”യും അവന്‍ സൃഷ്ടിച്ചു. 

നിന്‍റെ അത്ഭുതകൃത്യങ്ങളില്‍ ഭൂമിയിലെ 
ങ്ങുമുള്ള മനുഷ്യര്‍ അത്ഭുതം കൂറുന്നു. സൂര്യോദ 
യവും അസ്തമനവും നമ്മെ അത്യധികം ആഹ്ഹ്റാ 
ദിപ്പിക്കുന്നു! 

നീ ഭൂമിയെ പരിപാലിക്കുന്നു. നീ അതിനെ 
നനയ്ക്കുകയും അവിടെ എല്ലാം വളര്‍ത്തുകയും 
ചെയ്യുന്നു. ദൈവമേ, നീ അരുവികളെ നിറ 
യ്ക്കുകയും വിളകള്‍വളര്‍ത്തുകയും ചെയ്യുന്നു. 

10ഉഴുതനിലങ്ങളില്‍ നീ മഴപെയ്യിക്കുന്നു. ജലം 
കൊണ്ടു നീ വയലുകളെ നനയ്ക്കുന്നു. മഴ 














അവര്‍ തേടുകയാണ്‌ “ശരിയായ പദ്ധതി 
ഞങ്ങള്‍ക്കുണ്ട്‌” എന്നു പറഞ്ഞ്‌ ദുഷിച്ച പദ്ധതികള്‍ 
തേടുകയാണവര്‍. 


STS 


കൊണ്ടു നീ നിലം മൃദുവാക്കുകയും അതില്‍ 
നീ തൈകള്‍ വളര്‍ത്തുകയും ചെയ്യുന്നു. 

1നല്പൊരു വിളവുകൊണ്ട്‌ പുതുവത്സരം ആ 
രംഭിക്കാന്‍ നീ ഇടയാക്കുന്നു. രഥങ്ങള്‍ നീ വിള 
വുകള്‍കൊണ്ടു നിറയ്ക്കുന്നു. 

മരുഭൂമികളും കുന്നുകളും പുല്ലുകൊണ്ടു മൂട 
പ്പെട്ടിരിക്കുന്നു. 

13പുല്‍മേടുകള്‍ ആടുകളെക്കൊണ്ടു നിറയു 
ന്നു. താഴ്വര ധാന്യം കൊണ്ടു നിറഞ്ഞു. എല്ലാ 
വരും ആഹ്ലാദം കൊണ്ട്‌ പാടുകയും ആര്‍പ്പുവി 
ളിക്കുകയും ചെയ്യുന്നു. 





സങ്കീര്‍ത്തനം 66 
സംവിധായകന്‍. ഒരു സ്തുതിഗീതം. 

ഭൂമിയിലുള്ളവയെല്ലാം ആഹ്ലാദം കൊണ്ടു 
ദൈവത്തോട്‌ ആര്‍ത്തുവിളിക്കുന്നു! 

2അവനന്‍െറ മഹത്വമുള്ള നാമത്തെ വാഴ്ത്തുക! 
സ്തോത്രങ്ങള്‍കൊണ്ട്‌ അവനെ ആദരിക്കുക! 

3അവനന്‍െറ പ്രവൃത്തികള്‍ എത്ര അത്ഭൂതകര 
മെന്ന്‌ അവനോടു പറയുക! ദൈവമേ, നിന്‍െറ 
ശക്തി അതിവിശിഷ്ടം തന്നെ! നിന്‍െറ ശത്രുക്ക 
ള്‍നിന്നെ നമസ്കരിക്കുന്നു. അവര്‍ നിന്നെ ഭയ 
പ്പെടുന്നു! 

മൂഴുവന്‍ ലോകവും നിന്നെ ആരാധിക്കട്ടെ. 
ഓരോരുത്തരും നിന്‍െറ നാമത്തെ വാഴ്ത്തിപ്പാ 
ടട്ടെ. 





ദൈവത്തിന്‍െറ പ്രവൃത്തികള്‍ കാണുക! അ 
ക്കാര്യങ്ങള്‍ നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. 

സമുദ്രത്തെ ദൈവം മരുഭൂമിയാക്കി. അവ 
നന്‍െറസന്തുഷ്ടജനം നദി മുറിച്ചു കടന്നു.* 

തന്‍െറ മഹാശക്തികൊണ്ട്‌ ദൈവം ലോക 
ത്തെ ഭരിക്കുന്നു. എമ്പാടുമുള്ള ജനത്തെ ദൈവം 
നിരീക്ഷിക്കുന്നു. അവനെതിരെ കലാപം 
കൂട്ടാന്‍ ആര്‍ക്കുമാവില്ല. 

ജനമേ, നമ്മുടെ ദൈവത്തെ വാഴ്ത്തുക. അ 
വനന്‍െറെ സ്തോത്രങ്ങള്‍ ഉച്ചത്തില്‍ പാടുക. 

ദൈവം നമുക്കു ജീവ൯തന്നു. അവന്‍ നമ്മെ 
സംരക്ഷിക്കുകയും ചെയ്യുന്നു. 

10അഗ്നിയില്‍ ശുദ്ധിചെയ്തെടുത്ത വെള്ളി 
പോലെ അവന്‍ നമ്മെ പരീക്ഷിച്ചു. 

1ദൈവമേ, ഞങ്ങള്‍ കെണിയിലകപ്പെടാ൯ 
നീയനുവദിച്ചു. ഞങ്ങള്‍ക്കുമേല്‍ നീവലിയ ഭാ 
രം കയറ്റിവച്ചു. 

ശത്രുക്കള്‍ ഞങ്ങള്‍ക്കുമേല്‍ നടന്നു പോ 
കാന്‍ നീ അനുവദിച്ചു. ഞങ്ങളെ നീതീയിലും 
വെള്ളത്തിലും വലിച്ചിഴച്ചു. പക്ഷേ നീ ഞങ്ങ 
ളെ സുരക്ഷിതസ്ഥാനത്തു കൊണ്ടുവന്നു. 

13-14അതിനാല്‍ നിന്‍െറ ആലയത്തിലേക്കു 
ഞാ൯ ബലികള്‍ കൊണ്ടുവരും. ഞാന്‍ ദുരിത 
ത്തില്‍ പെട്ടപ്പോള്‍ നിന്‍െറ സഹായംതേടി. 
നിനക്കു ഞാ൯ പല നേര്‍ച്ചകളും നേര്‍ന്നു. 
ഇപ്പോള്‍ ഞാന്‍ ആ നേര്‍ച്ചകള്‍ പാലിക്കുന്നു. 

നിനക്കു ഞാന്‍ പാപബലികളര്‍പ്പിക്കുന്നു. 
ധൂപങ്ങളോടുകൂടെ ആണാടുകളെയും നിനക്കു 
ഞാനര്‍പ്പിക്കും. കാളകളെയും കോലാടുകളെ 
യും ഞാനര്‍പ്പിക്കുന്നു. 

1ദൈവത്തെ ആരാധിക്കുന്നവരേ, വരിക, 
ദൈവം എന്നോടു ചെയ്തകാര്യങ്ങള്‍ ഞാന്‍ 
പറയാം. 

17ഞഞാന്‍ അവനോടുപ്രാര്‍ത്ഥിച്ചു. അവനെ 
ഞാന്‍ സ്തുതിച്ചു. 











നദി മുറിച്ചുകടന്നു യോശുവയോടൊപ്പും യോര്‍ദ്ദാന്‍ 
നദിയിലായിരുന്നു ഇത്‌. യോശു. 3:14-17. 





സങ്കീര്‍ത്തനങ്ങള്‍ 65:11-68:7 


18 എന്‍െറ ഹൃദയം ശുദ്ധമായിരുന്നതിനാല്‍ എ 
നെറ യജമാനന്‍ എന്നെ ശ്രവിച്ചു. 

19ദൈവം എന്നെ ശ്രദ്ധിച്ചു. ദൈവം എന്‍റെ 
പ്രാര്‍ത്ഥന കേട്ടു. 

2ഒദെവം വാഴ്ത്തപ്പെടട്ടെ! ദൈവം എന്നില്‍ 
നിന്നകലാതെ എന്റെ പ്രാര്‍ത്ഥനകേട്ടു. 
ദൈവം തന്‍െറ സ്നേഹം എന്നോടുകാട്ടി! 











സങ്കീര്‍ത്തനം 67 
സംവിധായകന്‍. വവാദ്യങ്ങളോടെ പാടേണ്ടത്‌. 
ഒരു സ്തുതിഗീതം. 

ദൈവമേ, എന്നോടു കരുണകാട്ടുകയും അ 
നുഗ്രഹിക്കുകയും ചെയ്താലും. ദയവായി ഞ 
ങ്ങളെ സ്വീകരിച്ചാലും. 

ദൈവമേ, ഭൂമിയിലെ സകല മനുഷ്യരും നി 
ന്നെപ്പറ്റി പഠിക്കുമെന്ന്‌ ഞാനാശിക്കുന്നു.നീ ജ 
നത്തെ എങ്ങനെ രക്ഷിക്കുന്നുവെന്ന്‌ എല്ലാ രാ 
ഷ്ട്രങ്ങളും കാണട്ടെ. 

3ദൈവമേ, ജനം നിന്നെസ്തുതിക്കട്ടെ. ജനം 
മൂഴുവന്‍ നിന്നെസ്തുതിക്കട്ടെ. 

4 എല്ലാ രാഷ്ട്രങ്ങളും ആനന്ദിച്ചാഹ്ദാദിക്കട്ടെ! 
എന്തെന്നാല്‍ നീ നീതിയോടെ ന്യായവിധി 
നടത്തുന്നു. എല്ലാ രാജ്യത്തെയും നീ ഭരിക്കുക 
യും ചെയ്യുന്നു. 

ദൈവമേ, ജനം നിന്നെ സ്തുതിക്കട്ടെ! മുഴു 
വന്‍ജനതയും നിന്നെ സ്തുതിക്കട്ടെ. 

ദൈവമേ, ഞങ്ങളുടെദൈവമേ, ഞങ്ങളെ അ 
നുഗ്രഹിച്ചാലും. ഞങ്ങളുടെഭൂമി ഞങ്ങള്‍ക്കു ന 
ല്ല വിളവുനല്‍കട്ടെ. 

ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഭൂമിയിലെ 
സകല ജനവും നിന്നെ ഭയക്കുകയും ആദരിക്കു 
കയും ചെയ്യട്ടെ. 











സങ്കീര്‍ത്തനം 68 
സംവിധായകന്‍. ദാവീദിന്റെ 
സ്തുതിഗീതങ്ങളിലെൊന്ന്‌. 
ദൈവമേ, എഴുന്നേറ്റ്‌ നിന്‍െറ ശത്രുക്കളെ 
ചിതറിക്കേണമേ. അവന്‍െറ ശത്രുക്കള്‍ മുഴുവന്‍ 

അവനില്‍നിന്ന്‌ ഓടിപ്പോകട്ടെ. 

പുകകാറ്റില്‍ പറന്നുപോകുമ്പോലെനിനന്‍െറ 
ശത്രുക്കള്‍ ചിതറിക്കപ്പെടട്ടെ. അരക്ക്‌ തീയില്‍ 
ഉരുകിപ്പോകുമ്പോലെ നിന്‍െറ ശത്രുക്കള്‍ 
നശിപ്പിക്കപ്പെടട്ടെ. 

പക്ഷേ നല്ലവര്‍ ആഹ്റാദിക്കുന്നു. നല്ലവര്‍ക്ക്‌ 
ദൈവത്തോടൊപ്പം സന്തോഷ കാലം. നല്ലവര്‍ 
സ്വയം ആസ്വദിക്കുകയും സന്തുഷ്ടരാവുകയും 
ചെയ്യട്ടെ! 

ദൈവത്തിനു പാടുക. അവന്‍െറ നാമത്തി 
നൂ സ്തുതിപാടുക. ദൈവത്തിനു വഴിയൊരു 
ക്കുക. മരുഭൂമിയിലൂടെ അവന്‍ തന്‍െറ രഥമോടി 
ക്കുന്നു. അവന്‍െറ നാമം യാഹ്‌ എന്നാകുന്നു. 
അവന്‍െറ നാമത്തെ വാഴ്ത്തുക! 

ടഅവനന്‍െറ വിശുദ്ധആലയത്തില്‍, ദൈവം അ 
നാഥര്‍ക്കു പിതാവിനെപ്പോലെ. വിധവകളെ 
അവന്‍ പരിപാലിക്കുന്നു. 

ഏകാകികള്‍ക്ക്‌ അവന്‍ വസതിനല്‍കുന്നു. 
തന്‍്റെജനതയെ അവന്‍ തടവറയില്‍നിന്നു മോ 
ചിപ്പിക്കുന്നു. അവര്‍ വളരെ സന്തുഷ്ടർ. പക്ഷേ 
ദൈവത്തിനെതിരായവര്‍ ജനവാസമില്ലാത്ത, 
പൊള്ളുന്ന മരുഭൂമിയില്‍ത്തന്നെ വസിക്കും. 

"ദൈവമേ, നിന്‍െറ ജനതയെ നീ ഈജിപ്തി 
ല്‍നിന്നും മോചിപ്പിച്ചു. നീ മരുഭൂമിയിലൂടെ 
മുന്നേറുകയും 

















സങ്കീര്‍ത്തനങ്ങള്‍ 68:8-69:6 


8ടൂമി വിറകൊള്ളുകയും ചെയ്തു.ദൈവം, യി 
സ്രായേലിന്‍െറ ദൈവം സീനായിമലയിലേക്കു 
വന്നപ്പോള്‍ ആകാശം ഉരുകുകയും ചെയ്തു. 

9കഷീണിച്ചിരുന്ന നിലത്തെ വീണ്ടും ശക്തമാ 
ക്കാന്‍ ദൈവമേ, നീ മഴയെ അയച്ചു. 

10നിന്‍െറതൃഗങ്ങള്‍ ആ ഭൂമിയിലേക്കു തിരിച്ചു 
വന്നു. ദൈവമേ, അവിടത്തെ പാവപ്പെട്ടവര്‍ക്ക്‌ 
നീ അനവധി നന്മകള്‍ ചെയ്തു. 

11ദൈവംകല്പന നല്‍കുകയും അനേകര്‍ സദ്വ 
ര്‍ത്തമാനം പ്രസിദ്ധമാക്കാന്‍ പോവുകയും ചെ 
യ്തു. 

“കരുത്തരായ രാജാക്കന്മാരുടെ സേനകള്‍ 
ഓടിപ്പോയി! ഭടന്മാര്‍ യുദ്ധത്തില്‍നിന്നും കൊ 
ണ്ടുവന്ന വസ്തുക്കള്‍ വീട്ടമമമാര്‍ പങ്കുവയ്ക്കും. 
വീട്ടില്‍ തങ്ങിയവര്‍ സ്വത്തു പങ്കുവയ്ക്കും. 

3വെള്ളിയില്‍ പൊതിഞ്ഞ പ്രാവി൯്ചിറകു 
കള്‍ അവര്‍ക്കുകിട്ടും. സ്വര്‍ണ്ണംകൊണ്ടു തിള 
ങ്ങുന്ന ചിറകുകള്‍ അവര്‍ക്കു കിട്ടും.” 

14സല്‍മോന്‍പര്‍വൃതത്തില്‍, ശത്രുരാജാക്കന്മാ 
രെ ദൈവംചിതറിച്ചു. പെയ്യുന്ന മഞ്ഞുപോലെ 
യായിരുന്നു അവര്‍. 

15അനവധി കൊടുമുടികളുള്ള ഒരു മഹാപര്‍ 
വൃതമാണു ബാശാന്‍. 

1ബാശാന്‍പര്‍വ്വതമേ, നീയെന്തിന്താഴെ സീ 
യോന്‍പര്‍വൃതത്തെ നോക്കുന്നു? ദൈവം ആ 
പര്‍വ്വതത്തെ (സീയോന്‍) സ്നേഹിക്കുന്നു. 
എന്നെന്നേക്കും വസിക്കാന്‍ യഹോവ തെര 
ഞ്ഞെടുത്തത്‌ ആ പര്‍വ്വതമാണ്‌. 

17യഹോവ വിശുദ്ധസീയോന്‍പര്‍വ്ൃതത്തി 
ലേക്കുവരുന്നു. അവന്‍െറ പിന്നില്‍ തന്‍െറ ദശ 
ലക്ഷക്കണക്കിനു തേരുകള്‍. 

18തടവുകാരുടെ സംഘങ്ങളെ നയിച്ച്‌ തന്നെ 
നിഷേധിച്ചവരുള്‍പ്പെടെയുള്ളവരില്‍നിന്ന്‌ വ 
ഴിപാടുസ്വീകരിക്കാ൯ അവന്‍ ഉന്നതപര്‍വ്വത 
ത്തിലേക്കുകയറി. യാഹ്‌ എന്ന ദൈവം അവിടെ 
വസിക്കുവാന്‍ കയറിപ്പോയി. 
19യഹോവ വാഴ്ത്തപ്പെടട്ടെ! എല്ലാ ദിവസ 
വും ഭാരം താങ്ങാന്‍ അവന്‍ നമ്മെ സഹായിക്കു 
ന്നു. ദൈവം നമ്മെ രക്ഷിക്കുന്നു! 

22അവന്‍ നമ്മുടെ ദൈവമാകുന്നു. നമ്മളെ 
രക്ഷിക്കുന്ന ദൈവമാകുന്നു അവന്‍. നമ്മുടെ 
ദൈവമാകുന്ന യഹോവ നമ്മെ മരണത്തില്‍ 
നിന്നും രക്ഷിക്കുന്നു. 

2തന്‍െറ ശത്രുക്കളെ താന്‍ തോല്ലിച്ചുവെന്ന്‌ 
ദൈവം കാട്ടിത്തരും. തനിക്കെതിരെ പോരാടിയ 
വരെ ദൈവം ശിക്ഷിക്കും. 

22എനന്‍െറെ യജമാനന്‍ പറഞ്ഞു, “ശത്രുവിനെ 
ബാശാനില്‍നിന്നും ഞാന്‍ തിരിച്ചു കൊണ്ടുവ 
രും. ശത്രുവിനെ ഞാന്‍ പടിഞ്ഞാറുനിന്നു കൊ 
ണ്ടുവരും. 

23അതിനാല്‍ നിങ്ങള്‍ക്കവരുടെ രക്തത്തിലൂ 
ടെ നടക്കാം. നിങ്ങളുടെ നായ്ക്കള്‍ക്ക്‌ അവരുടെ 
രക്തം നക്കിക്കുടിക്കാം.” 

24നോക്കൂ, ദൈവം വിജയാഘോഷം നയിക്കു 
ന്നു! നോക്കൂ, എന്‍െറ വിശുദ്ധദൈവം, എന്‍െറ 
രാജാവ്‌ വിജയാഘോഷം നയിക്കുന്നു! 

2ഗായകര്‍ ഏറ്റവും മുമ്പേ വരുന്നു, പിന്നാ 
ലെ സംഗീതജ്ഞരും അവരുടെ ചുറ്റും തമ്പുരുമീ 
ട്ടുന്ന പെണ്‍കുട്ടികളും. 

മസേമ്മേളനസ്ഥലത്ത്‌ ദൈവത്തെസ്തുതിക്കു 
ക! യിസ്രായേൽജനമേ, യഹോവയെ സ്തുതി 
ക്കുക! 

27അതാ ചെറിയബെന്യാമീന്‍ അവരെ നയി 
ക്കുന്നു. അതാ, വിശിഷ്ടമായ യെഹുദാകുടുംബ 












































576 


വും. അതാ സെബൂലൂനന്‍െറയും നഫ്താലിയൂ 
ടെയും നേതാക്കള്‍. 

28ദെവമേ, നിന്‍െറശക്തി ഞങ്ങള്‍ക്കു 
കാണിച്ചുതന്നാലും! ഞങ്ങള്‍ക്കായി നീ പണ്ടു 
പയോഗിച്ചശക്തി ഞങ്ങളെ കാണിച്ചാലും. 

29രാജാക്കന്മാര്‍ തങ്ങളുടെ ധനം നിനക്കായി 
യെരൂശലേമില്‍ നിന്‍െറ മന്ദിരത്തിലേക്കു കൊ 
ണ്ടുവരും. 

നിന്‍റെ വടിയുപയോഗിച്ച്‌ ആ “മൃഗ 
ങ്ങളെ” നിന്‍െറ ഇച്ഛയ്ക്കുനുസരിച്ച്‌ ആക്കി 
ത്തീര്‍ത്താലും. ആ രാഷ്ട്രങ്ങളിലെ “കാളകളെ” 
യും “പശുക്കളെ”യും നിന്നെ അനുസരിപ്പിച്ചാ 
ലും. ആ രാഷ്ട്രങ്ങളെ നീ യുദ്ധത്തില്‍ തോല്ലി 
ച്ചു. ഇനി അവരെ നിനക്കു വെള്ളി കൊണ്ടുവ 
രുന്നവരാക്കേണമേ. 

31അവരെ ഈജിപ്തില്‍നിന്നും ധനം കൊണ്ടു 
വരുന്നവരാക്കേണമേ. ദൈവമേ, എത്യോപ്യ 
ക്കാരെക്കൊണ്ട്‌ അവരുടെധനം നിനക്കു കൊണ്ടു 
വരീപ്പിച്ചാലും. 

ഭൂമിയിലെ രാജാക്കന്മാരേ, ദൈവത്തെ 
സ്തുതിക്കുക! നമ്മുടെ യജമാനന്‍ സ്തുതിഗീത 
ങ്ങള്‍ പാടുക! 

ദൈവത്തോടു പാടുക! പുരാതനാകാശങ്ങ 
ളിലൂടെ അവന്‍ തന്‍െറ രഥമോടിച്ചു പോകു 
ന്നു. അവന്‍െറ ശക്തസ്വരത്തിനു കാതോര്‍ 
ക്കുക! 

34നിങ്ങളുടെ ഏതു ദേവന്മാരെക്കാളും കരുത്ത 
നാണു ദൈവം. യിസ്രായേലിന്‍െറ ദൈവം ത 
ന്‍െറ ജനത്തെ ശക്തരാക്കുന്നു. 

35ദൈവം തന്‍െറ ആലയത്തില്‍ അത്ഭൂതമാ 
കുന്നു. യിസ്രായേലിന്‍െ്റെദൈവം തനറെ ജനത 
യ്ക്കു കരുത്തും ശക്തിയും നല്‍കുന്നു. ദൈവം 
വാഴ്ത്തപ്പെടട്ടെ! 





സങ്കീര്‍ത്തനം 69 
സംവിധായകന്‍. “ലില്ലിപ്പുക്കശ” എന്ന 
ഈണത്തില്‍. ദാവ്വീദിന്റെ ഗാന 
ങ്ങളിലൊന്ന്‌, 
ദൈവമേ, എന്‍െറഎല്ലാ ദുരിതങ്ങളില്‍ നി 
ന്നും എന്നെ രക്ഷിച്ചാലും! വെള്ളം എന്‍െറ 

ആത്മാവോളം ഉയര്‍ന്നിരിക്കുന്നു. 

കയറിനില്‍ക്കാ൯ന്‍ ഒരിടവുമില്ല. ഞാന്‍ ചെളി 
യിലേക്കു മുങ്ങിത്താഴ്ന്നു പോകുന്നു. വെള്ള 
ത്തി൯െറെ ആഴത്തിലാണു ഞാന്‍. തിരകള്‍ എനി 
ക്കുചുറ്റും വന്നലയ്ക്കുന്നു. ഞാന്‍ ഒഴുകിപ്പോകാ 
റായിരിക്കുന്നു. 

നിന്‍െറ സഹായത്തിനായി വിളിച്ചു ഞാന്‍ 
ക്ഷീണിക്കുന്നു. എനെറെ തൊണ്ട പൊളിയുകയാ 
ണ്‌. എന്‍െറ നയനങ്ങള്‍ മുറിയുംവരെ നിന്‍െറ 
സഹായവും കാത്തുകാത്തു ഞാന്‍ നിന്നു. 

4എനന്‍െറെ തലയിലെ മുടികളെക്കാള്‍ ശത്രുക്ക 
ളുണ്ടെനിക്ക്‌. അവര്‍ അകാരണമായി എന്നെ 
വെറുക്കുന്നു. എന്നെ നശിപ്പിക്കാന്‍ അവര്‍ വള 
രെ ശ്രമിക്കുന്നു. ശത്രുക്കളെന്നെപ്പറ്റി നുണപറ 
യുന്നു. ഞാ൯മോഷ്ടാവാണെന്നവര്‍ നുണ പറ 
ഞ്ഞു. എന്നിട്ടവര്‍, ഞാന്‍ മോഷ്ടിക്കാത്ത സാധ 
നങ്ങള്‍ക്ക്‌ എന്നെക്കൊണ്ടു വില കൊടുപ്പിച്ചു. 

ദൈവമേ, ഞാന്‍ ഒരു തെറ്റും ചെയ്തിട്ടില്ലെ 
ന്നുനിനക്കറിയാം. എന്‍െറ പാപങ്ങള്‍ എനിക്കു 
നിന്നില്‍ നിന്ന്‌ ഒളിപ്പിക്കാനാവില്ല. 

എന്‍െറ യജമാനനേ, സര്‍വശക്തനായ യ 
ഹോവേ, നിന്‍െറഭക്തര്‍ എന്നെച്ചൊല്ലി നാണം 
കെടാന്‍ ഇടയാക്കരുതേ. യിസ്രായേലിന്‍റെ 








STE 


ദൈവമേ, നിന്‍െറെആരാധകര്‍ ഞാന്‍ മൂലം അപ 
മാനിതരാകരുതേ. 

"എന്‍്റെറമുഖം നാണക്കേടുകൊണ്ടു മൂടപ്പെട്ടി 
രിക്കുന്നു. നിനക്കുവേണ്ടി ഞാനതു വഹിക്കുന്നു. 

“എന്‍െറ സഹോദരന്മാര്‍ എന്നെ ഒരപരിചി 
തനെപ്പോലെ കരുതുന്നു. എന്‍െറ അമ്മയുടെ 
പുത്രന്മാര്‍ എന്നെ ഒരു വിദേശിയെപ്പോലെ 
കരുതുന്നു. 

നിന്‍െറ ആലയത്തോടുള്ള എന്‍െറ തീഷ്ണ 
തമൂലം ഞാന്‍ നശിപ്പിക്കപ്പെട്ടു. നിന്നെ പരിഹ 
സിക്കുന്നവരില്‍നിന്നും എനിക്കപമാനമുണ്ടാ 
കുന്നു. 

10ഞാന്‍ കരയുകയും ഉപവസിക്കുകയും ചെ 
യ്മുന്നതിനാല്‍ അവരെന്നെ പരിഹസിക്കുന്നു. 

വ്ദു:ഃഖസൂചകമായി ഞാന്‍ പരുക്കന്‍ വസ്ത്ര 
മണിയുന്നു, ആളുകള്‍ എന്നെപ്പറ്റി തമാശകള്‍ 
പറയുകയും ചെയ്യുന്നു. 

12അവരെന്നെപ്പുറ്റി പൊതുസ്ഥലത്തു പ്രസം 





സങ്കീര്‍ത്തനങ്ങള്‍ 69:7-71:1 


25അവരുടെ വസതികളെ ശുന്യമാക്കിയാലും. 
അവിടെയാരും വസിക്കാനിടയാക്കരുതേ. 

2അവര്‍ ശിക്ഷിക്കപ്പെടട്ടെ. അപ്പോഴവര്‍ 
ഓടി പൊയ്ക്കൊള്ളും. അപ്പോഴവര്‍ക്കു സംസാ 
രിക്കാന്‍ വേദനകളും മുറിവുകളുമുണ്ടാകും. 

27അവരുടെ തിന്മകള്‍ക്ക്‌ അവരെ ശിക്ഷിച്ചാ 
ലും. നിന്‍െറ നന്മയുടെ വലിപ്പം അവര്‍ക്കു 
കാണിച്ചുകൊടുക്കരുതേ. 

28ജീവനന്‍െറ പുസ്തകത്തില്‍നിന്നും അവരു 
ടെ പേരുകള്‍ മായ്ച്ചുകളഞ്ഞാലും. പുസ്തക 
ത്തില്‍ അവരുടെപേരുകള്‍ നല്ലവരോടൊപ്പം 
ചേര്‍ക്കരുതേ. 

22ഞാന്‍ വേദനയിലും ദു:ഖത്തിലുമാകുന്നു. 
ദൈവമേ, എന്നെ ഉയര്‍ത്തിയാലും, എന്നെ ര 
ക്ഷിച്ചാലും! 

30ദൈവത്തിന്‍െറനാമം ഞാന്‍ സ്തുതിയായി 
പാടാം. കൃതജ്ഞതാഗാനവുമായി ഞാനവനെ 
വാഴ്ത്തും. 











ഗിക്കുന്നു. മദ്യപന്മാര്‍ എന്നെപ്പറ്റി പാട്ടുണ്ടാ 
ക്കുന്നു. 

13യഹോവേ, ഇതാണെനിക്കു നിന്നോടുള്ള 
പ്രാര്‍ത്ഥന: നീയെന്നെ സ്വീകരിക്കണം! ദൈ 
വമേ, നീയെന്നോടു സ്നേഹത്തോടെ മറുപടി 
പറഞ്ഞാലും. എന്നെ രക്ഷിക്കുന്നതിന്‌ നിന്നെ 
ആശ്രയിക്കാമെന്ന്‌ ഞാനറിയുന്നു. 

14 എന്നെ ചെളിയില്‍ നിന്നുയര്‍ത്തിയാലും. 
ഞാന്‍ ചെളിയിലാണ്ടു പോകാന്‍ ഇടയാക്കരു 
തേ. എന്നെ വെറുക്കുന്നവരില്‍നിന്നും എന്നെ 
രക്ഷിച്ചാലും. ഈ ആഴമുള്ള വെള്ളത്തില്‍ നി 
ന്നും എന്നെ രക്ഷിച്ചാലും. 

തിരമാലകള്‍ എന്നെ ഒഴുക്കിക്കൊണ്ടു പോ 
കാതിരിക്കട്ടെ. അഗാധത എന്നെ വിഴുങ്ങാതി 
രിക്കട്ടെ. കല്ലറ എന്‍റെമേല്‍ വായ്‌ അടയ്ക്കാ 
തിരിക്കട്ടെ. 

1യഹോവേ, നിന്‍െറ സ്നേഹം നല്ലത്‌. 
നിന്‍െറ പൂര്‍ണ്ണമായ സ്നേഹത്തോടെ എനി 
ക്കുത്തരമരുളിയാലും. നിന്‍െറ പൂര്‍ണ്ണദയയോ 
ടെ എന്നിലേക്കു തിരിഞ്ഞ്‌ എന്നെരക്ഷിച്ചാലും! 

17നിന്‍െറെ ദാസനില്‍നിന്നും തിരിയരുതേ. 
ഞാന്‍ ദുരിതത്തിലാണ്‌! വേഗം എന്നെ സഹാ 
യിച്ചാലും! 

18 എന്‍െറ മനസ്സിനെ രക്ഷിക്കാന്‍ വന്നാലും. 
ശത്രുക്കളില്‍നിന്ന്‌ എന്നെ രക്ഷിച്ചാലും. 

19 എന്‍െറ നാണക്കേടു നിനക്കറിയാം. എന്‍െറ 
ശത്രുക്കളെന്നെ അപമാനിച്ചതു നിനക്കറിയാം. 
ഈ തിന്മകള്‍ അവരെന്നോടു ചെയ്യുന്നതു നീ 
കണ്ടതാണ്‌. 

മിനാണക്കേടുനിമിത്തം ഞാന്‍ തകര്‍ക്കപ്പെട്ടു! 
ഞാന്‍ നാണക്കേടുകൊണ്ടു മരിക്കാറായി. ഞാ 
൯ സഹതാപത്തിനായി കാത്തു, പക്ഷേ ഒന്നും 
കിട്ടിയില്ല. ആശ്വസിച്ചിക്കാനാരെങ്കിലും വ 
ന്നെങ്കിലെന്നു ഞാനാശിച്ചു. പക്ഷേ ആരും വ 
ന്നില്ല. 

2അവരെനിക്കു ഭക്ഷണത്തിനു പകരം വിഷ 
മാണുതന്നത്‌. വീഞ്ഞിനു പകരം അവരെനിക്കു 
വിനാഗിരി തന്നു. 

22അവരുടെ മേശകള്‍ ഭക്ഷണംകൊണ്ടു നിറ 
ഞ്ഞിരുന്നു. അത്രവലിയ സമാധാനസദ്യയായി 
രുന്നു അവരുടേത്‌. ആ സദ്യകള്‍ അവരെ തകര്‍ 
ത്തിരുന്നെങ്കില്‍ എന്നു ഞാനാശിക്കുന്നു. 

23അവര്‍ അന്ധരാവുകയും അവരുടെ പുറം 
ക്ഷീണിതമാവുകയും ചെയ്തെങ്കില്‍. 

24നിന്‍െറകോപം മുഴുവനും അവരനുഭവി 
ക്കട്ടെ. 














31ഇതു ദൈവത്തെ സന്തുഷ്ടനാക്കും! വഴിപാ 
ടായി ഒരു കാളയെകൊന്ന്‌ മുഴുവനും ബലിയാ 
യി നല്‍കുന്നതിലും വിശിഷ്ടമായിരിക്കുമിത്‌. 

32എളിയവരായ ജനങ്ങളേ, നിങ്ങള്‍ ദൈവാ 
രാധനയ്ക്കു വന്നു. ഇതെല്ലാമറിയുമ്പോള്‍ നി 
ങ്ങള്‍ സന്തോഷിക്കും. 

പാവപ്പെട്ട നിസ്റ്റഹായരെ യഹോവശ്രവി 
ക്കുന്നു. യഹോവ ഇപ്പോഴും തടവുകാരെ സ്നേ 
ഹിക്കുന്നു. 

34സ്വര്‍ഗ്ഗുമേ, ഭൂമിയേ, ദൈവത്തെ വാഴ്ത്തുക! 
സമുദ്രമേ, അതിലുള്ള സകലതുമേ, ദൈവത്തെ 
വാഴ്ത്തുക! 

യഹോവ സീയോനെ രക്ഷിക്കും. യെഹൂദ 
യിലെ നഗരങ്ങള്‍ യഹോവ പൂനര്‍നിര്‍മ്മിക്കും. 
സ്ഥലത്തിന്‍െറ ഉടമസ്ഥര്‍ അവിടെവീണ്ടും വ 
സിക്കും! 

36തനന്‍െറ ദാസന്മാരുടെ പിന്‍ഗാമികള്‍ക്ക്‌ ആ 
സ്ഥലം വീണ്ടും ലഭിക്കും. അവന്‍െറ നാമത്തെ 
സ്നേഹിക്കുന്ന ജനങ്ങള്‍ അവിടെ വസിക്കും. 





സങ്കീര്‍ത്തനം 70 
സംവിധായകന്‍. ഉദ്ദേശ്യം: ജനങ്ങളെ 
ഓര്‍മ്മിപ്പിക്കാന്‍ സഹായിക്കുന്ന ദാവീദിന്റെ 
ഗാനങ്ങളിലെൊന്ന്‌. 

ദൈവമേ, എന്നെരക്ഷിച്ചാലും! ദൈവമേ, 
വേഗമാകട്ടെ, എന്നെ സഹായിച്ചാലും! 

ജനം എന്നെകൊല്ലാ൯ ശ്രമിക്കുന്നു. അവരെ 
നിരാശരാക്കേണമേ! അവരെ അപമാനിതരാ 
ക്കേണമേ! എന്നോടു തിന്മചെയ്യാന്‍ ആഗ്രഹി 
ക്കുന്ന ജനങ്ങള്‍ നാണിച്ചുപോകട്ടെ. 

3എന്നെ പരിഹസിച്ച ജനങ്ങള്‍ക്ക്‌ അര്‍ഹിക്കു 
ന്നതു കിട്ടുകയും അവര്‍ നാണക്കേടനുഭവിക്കു 
കയും ചെയ്യട്ടെ. 

നിന്നെ ആരാധിക്കുന്നവര്‍ വളരെ സന്തോ 
ഷിക്കട്ടെ. നിന്‍െറെസഹായം കൊതിക്കുന്ന ജന 
ങ്ങള്‍ക്ക്‌ നിന്നെസദാ സ്തുതിക്കാന്‍ കഴിയട്ടെ. 

ഞോനൊരു പാവം നിസ്ററഹായന്‍. ദൈവമേ, 
വേഗമാകട്ടെ! വന്ന്‌ എന്നെ രക്ഷിച്ചാലും! 
ദൈവമേ, നിനക്കു മാത്രമേ എന്നെ രക്ഷിക്കാ 
നാകൂ. അധികം വൈകാതിരിക്കേണമേ! 





സങ്കീര്‍ത്തനം 71 
യഹോവേ, ഞാന്‍ നിന്നില്‍ ആശ്രയിക്കുന്നു, 
അതിനാല്‍ ഞാനൊരിക്കലും നിരാശിതനാ 
കില്ല. 


സങ്കീര്‍ത്തനങ്ങള്‍ 71:2-72:12 


നിന്‍റെ നന്മയാൽ നീയെന്നെ രക്ഷിക്കും. 
നീയെന്നെ രക്ഷിക്കും. എന്നെ ശ്രവിച്ചാലും. 
എന്നെ രക്ഷിച്ചാലും. 

3എനിക്കഭയത്തിനായി ഓടിച്ചെല്ലാവുന്ന 
ഭവനമായിരിക്കേണമേ. എന്‍െറ കോട്ടയാകേ 
ണമേ, നീയെന്റെ പാറയാകുന്നു. എന്‍െറ അഭ 
യസ്ഥാനം. അതിനാല്‍, എന്നെ രക്ഷിക്കാനുള്ള 
കല്പന നല്‍കിയാലും. 

എന്‍റ ദൈവമേ, ദുഷ്ടരില്‍നിന്ന്‌ എന്നെ 
രക്ഷിച്ചാലും. ക്രൂരന്മാരായ ദൂഷ്ടന്മാരില്‍നിന്ന്‌ 
എന്നെ രക്ഷിച്ചാലും. 

എന്റെറ യജമാനനേ, നീയാണെനെറ പ്രതീ 
ക്ഷ. ബാല്യം മുതല്‍ ഞാന്‍ നിന്നില്‍ ആശ്ര 
യിച്ചു. 

ഗര്‍ഭംമുതല്‍ ഞാന്‍ നിന്‍െറ സംരക്ഷണയി 
ലായിരുന്നു. എന്‍െറെഅമ്മയുടെ ഉദരത്തില്‍ നി 
ന്നുംഎന്നെ എടുത്തവന്‍ നീയാകുന്നു. ഞാനെ 
പ്പോഴും നിന്നെ സ്തുതിക്കും. 

നനീയാണെനന്‍െറ കരുത്തിന്‍െറ ഉറവിടം. അ 
തിനാല്‍ ഞാന്‍ മറ്റുള്ളവര്‍ക്കൊരു മാതൃകയായി 
രിക്കുന്നു. 

&ഞ്ഞാനെപ്പോഴും നിന്‍െറ അത്ഭുതപ്രവൃത്തി 
കളെപ്പറ്റി പാടിക്കൊണ്ടിരിക്കുകയാണ്‌. 

9വൃദ്ധനായതിനന്‍െറ പേരില്‍മാത്രം എന്നെ വെ 
റുതെ എറിഞ്ഞുകളയരുതേ. ശക്തി നഷ്ടപ്പെടു 
മ്പോള്‍ എന്നെ കൈവെടിയരുതേ. 

ശത്രുക്കള്‍ എനിക്കെതിരെ പദ്ധതികള്‍ ആ 
സൂത്രണം ചെയ്തു. അവര്‍ ഒത്തുകൂടി എന്നെ 
കൊല്ലുവാനാലോചിച്ചു. 

വിശത്രുക്കള്‍പറഞ്ഞു, “ചെന്ന്‌ അവനെ പിടി 
ക്കുക! ദൈവം അവനെ കൈവെടിഞ്ഞു. അവ 
നെ ആരും രക്ഷിക്കുകയുമില്ല.” 

2ദൈവമേ, എന്നെ കൈവെടിയരുതേ! വേ 
ഗം, വന്ന്‌ എന്നെ രക്ഷിച്ചാലും! 

13എനന്‍െറ ശത്രുക്കളെ തോല്ലിച്ചാലും! അവരെ 
പൂര്‍ണ്ണമായും നശിപ്പിക്കേണമേ! എന്നെ പീഡി 
പ്പിക്കാന്‍ ശ്രമിക്കുകയാണവര്‍. നാണക്കേടും നാ 
ശവും ആ ജനതയ്ക്കുണ്ടാകട്ടെ. 

14അപ്പോള്‍ ഞാനെല്ലായ്‌പ്പോഴും നിന്നില്‍ 
ആശ്രയിക്കും. നിന്നെ ഞാന്‍ കൂടുതല്‍ കൂടുതല്‍ 
സ്തുതിക്കുകയും ചെയ്യും. 

15നീയെത്ര നന്മയുള്ളവനെന്നു ഞാ൯ ജന 
ത്തെ അറിയിക്കും. നീ എന്നെ രക്ഷിച്ചകാലങ്ങ 
ളെപ്പറ്റി ഞാന്‍ പറയും. അങ്ങനെ സംഭവിച്ചത്‌ 
എണ്ണമറ്റ തവണകളാണ്‌. 
16എന്‍െറ യജമാനനായ യഹോവേ, നിന്‍െറ 
വലിപ്പത്തെപ്പറ്റി ഞാന്‍ പ്രസംഗിക്കും. നിന്‍െറ 
നന്മയെയും നിന്നെയുംപറ്റി മാത്രമേ ഞാന്‍ 
സംസാരിക്കൂ. 

17ദൈവമേ, ഞാനൊരു കൊച്ചുകുട്ടിയായിരു 
ന്നപ്പോള്‍ മുതല്‍ നീയെന്നെ പഠിപ്പിച്ചു. ഇന്നേ 
വരെ നിന്‍െറ അത്ഭൂതപ്രവൃത്തികളെപ്പറ്റി 
ഞാന്‍ ജനത്തോടു പറഞ്ഞിട്ടുമുണ്ട്‌! 

16ഇപ്പോള്‍ എന്‍െറ മുടിനരച്ചു ഞാന്‍ വൃദ്ധ 
നായിരിക്കുന്നു. പക്ഷേ ദൈവമേ, നീയെന്നെ 
കൈവെടിയുകയില്ലെന്ന്‌ എനിക്കറിയാം. ഓ 
രോ പുതുതലമുറയെയും നിന്‍െറ ശക്തിയെ 
യും മാഹാത്മ്യത്തെയുംപറ്റി ഞാന്‍ പഠിപ്പിക്കും. 

ദൈവമേ, അകലെആകാശത്തിനും മുക 
ളില്‍ നിന്‍െറ നന്മ എത്തും. ദൈവമേ, നിന്നെ 
പ്പോലെ ഒരു ദൈവമില്ല. നീ അത്ഭുതങ്ങള്‍ 
പ്രവര്‍ത്തിച്ചു. 

2 എനിക്കു നീ ദുരിതങ്ങളും ദുര്‍ദിനങ്ങളും 
കൊണ്ടുവന്നു. പക്ഷേ അവ ഓരോന്നില്‍നിന്നും 











578 


നീയെന്നെ രക്ഷിക്കുകയും മരിക്കാതെ കാക്കുക 
യുംചെയ്തു. ഞാനെത്ര ആഴത്തിലേക്കു മുങ്ങി 
യെന്നു കണക്കാക്കാതെ നീയെന്നെ ദുരിതങ്ങ 
ളില്‍ ശനിന്നും ഉയര്‍ത്തി. 

മിമുമ്പത്തെക്കാളും വലിയകാര്യങ്ങള്‍ ചെയ്യാ 
ന്‍എന്നെ സഹായിച്ചാലും. എന്നെതുടര്‍ന്നും 
ആശ്വസിപ്പിച്ചാലും. 

2നിന്നെ സ്തുതിക്കാന്‍ ഞാന്‍ വീണ വായി 
ക്കുകയും ചെയ്യും. എന്‍െറദൈവമേ, നീ ആശ്ര 
യിക്കത്തക്കവനെന്നു ഞാന്‍ പാടും. എന്‍െറ 
കിന്നരത്തില്‍ ഞാന്‍ യിസ്രായേലിന്‍റെ വിശു 
ദ്ധനായവന്‍ ഗാനങ്ങള്‍ പാടും. 

23എനന്‍െറപ്രാണനെ നീ രക്ഷിച്ചു. എന്‍െറ 
പ്രാണന്‍ ആഹ്ാദിക്കും. എന്‍െറ ചുണ്ടുകള്‍കൊ 
ണ്ട്‌ ഞാന്‍ സ്തുതിഗീതങ്ങള്‍ പാടും. 

24എനന്‍െറ നാവ്‌ എല്ലായ്പ്പോഴും നിന്‍െറ നന്മ 
യെപ്പറ്റി പാട്ടുകള്‍പാടും. എന്നെ വധിക്കണ 
മെന്നുള്ളവര്‍ നാണം കെടുകയും അപമാനിത 
രാവുകയും ചെയ്യും. 








സങ്കീര്‍ത്തനം 72 
ശലോമോന്‍. 

ദൈവമേ, നിന്നെപ്പോലെ നീതിമാനാകാന്‍ 
രാജാവിനെ സഹായിക്കേണമേ. നിന്‍െറ നന്മ 
യെപഠിക്കാന്‍ രാജാവിന്‍െറ പുത്രനെ സഹാ 
യിക്കേണമേ. 

2നിനന്‍െറെ ജനതയെ നീതിയോടെ വിധിക്കാന്‍ 
രാജാവിനെ സഹായിച്ചാലും. നിന്‍െറ പാവ 
പ്പെട്ടജനതയ്ക്കുവേണ്ടി ന്യായമായ തീരുമാന 
ങ്ങളെടുക്കാ൯ന്‍ അവനെ സഹായിച്ചാലും. 

ഭൂമിയിലുടനീളം സമാധാനവും നീതിയുമു 
ണ്ടാകട്ടെ. 

രാജാവ്‌ ദരിദ്രരോടു നീതിമാനായിരിക്കട്ടെ. 
നിസ്സഹായരെ അവന്‍ സഹായിക്കട്ടെ. അവരെ 
അടിച്ചമര്‍ത്തുന്നവരെ അവന്‍ ശിക്ഷിക്കട്ടെ. 

സൂര്യന്‍ തിളങ്ങുവോളവും ചന്ദ്രന്‍ ആകാശ 
ത്തുണ്ടായിരിക്കുവോളവും ജനംരാജാവിനെ ഭയ 
ക്കുകയും ആദരിക്കുകയും ചെയ്യട്ടെ. ജനം അവ 
നെ എന്നെന്നും ഭയക്കുകയും ആദരിക്കുകയും 
ചെയ്യട്ടെ. 








വയലുകളില്‍ പെയ്യുന്ന മഴപോലെയും ഭൂമി 
യില്‍ വീഴുന്ന മഴത്തുള്ളിപോലെയുമായിരി 
ക്കാന്‍ രാജാവിനെ സഹായിച്ചാലും. 

"അവന്‍ രാജാവായിരിക്കുമ്പോള്‍ നന്മപൂത്തു 
ലയട്ടെ.ചന്ദ്രനുള്ളത്രകാലംസമാധാനംപുലരട്ടെ 

സേമുദ്രംമുതല്‍ സമുദ്രംവരെയും യൂുഫ്രട്ടീസു 
നദിമുതല്‍ ഭൂമിയിലെ വിദൂരസ്ഥലങ്ങള്‍ വരെ 
യും അവന്‍െറ രാജ്യം വ്യാപിക്കട്ടെ. 

മരുഭൂമിയില്‍ വസിക്കുന്നവരെല്ലാം അവന്‍െറ 
മുമ്പില്‍ നമസ്കരിക്കട്ടെ. അവന്‍െറ ശത്രുക്കളെ 
ല്ലാം അവരുടെ മുഖം പൂഴിയില്‍ കുനിച്ച്‌ അവ 
നുമുമ്പില്‍ നമിക്കട്ടെ. 

10തര്‍ശീശിലെയും വിദൂരദേശങ്ങളിലെയും ജ 
നങ്ങള്‍ അവനു സമ്മാനങ്ങള്‍ കൊണ്ടുവരട്ടെ. 
ശെബയിലെയും സെബയിലെയും രാജാക്ക 
ന്മാര്‍ അവനു കച്പംകൊടുക്കട്ടെ. 

1എല്ലാ രാജാക്കന്മാരും നമ്മുടെ രാജാവിനു 
മുമ്പില്‍ നമസ്കരിക്കട്ടെ. എല്ലാ രാജ്യങ്ങളും 
അവനെ സേവിക്കട്ടെ. 

12നിസ്സറഹായരെ നമ്മുടെരാജാവ്‌ സഹായി 
ക്കുന്നു. നമ്മുടെ രാജാവ്‌ പാവങ്ങളെ, നിസ്റ്റഹാ 
യരെ രക്ഷിക്കുന്നു. 

















579 


പാവപ്പെട്ട നിസ്സഹായര്‍ അവനെ ആശ്രയി 
ക്കുന്നു. രാജാവ്‌ അവരുടെ ജീവന്‍ നിലനിര്‍ത്തു 
ന്നു. 
യ പീഡിപ്പിക്കാന്‍ ശ്രമിക്കുന്നദുഷ്ട 
ന്മാരില്‍നിന്നും രാജാവ്‌ അവരെ രക്ഷിക്കുന്നു. 
അവരുടെ ജീവന്‍ രാജാവിനു വളരെ പ്രധാനമാ 
കുന്നു. 

രാജാവ്‌ നീണാള്‍വാഴട്ടെ! ശെബയില്‍ നി 
ന്ന്അവന്‍ സ്വര്‍ണ്ണം സ്വീകരിക്കട്ടെ. എല്ലായ്‌ 
പ്പോഴും രാജാവിനായി പ്രാര്‍ത്ഥിക്കുക. അവ 
നെ എന്നും അനുഗ്രഹിക്കുക. 





1വയലൂകള്‍ സമൂൃദ്ധമായി ധാന്യമുണ്ടാക്കട്ടെ. 
കുന്നുകള്‍ വിളവുകൊണ്ടു മൂടപ്പെടട്ടെ. വയലു 
കള്‍ ലെബാനോനെപ്പോലെ വളക്കൂറുള്ളതാക 
ട്ടെ. വയലില്‍ പുല്ലുനിറഞ്ഞു മൂടുമ്പോലെ 
നഗരങ്ങള്‍ ജനങ്ങളെക്കൊണ്ട്‌ നിറയട്ടെ. 

17രാജാവ്‌ എന്നെന്നും പ്രസിദ്ധനാകട്ടെ. സൂ 
രന്‍ തിളങ്ങുന്നത്രകാലം ജനം അവനെ സ്മരി 
ക്കട്ടെ. ജനം അവനാല്‍ അനുഗ്രഹിക്കപ്പെടട്ടെ. 
അവരെല്ലാം അവനെയും അനുഗ്രഹിക്കട്ടെ. 

18യഹോവയായ ദൈവത്തെ, യിസന്ധ്രായേലി 








സങ്കീര്‍ത്തനങ്ങള്‍ 72:13-73:28 


10അതിനാല്‍, ദൈവത്തിന്‍െറ ഭക്തന്മാര്‍ അവ 
രിലേക്കടുക്കുകയും അവര്‍ പറയുന്നതു പ്രവര്‍ 
ത്തിക്കുകയും ചെയ്യുന്നു. 

11ആ ദുഷ്ടന്മാര്‍ പറയുന്നു, “നമ്മളെന്താണു 
ചെയ്യുന്നതെന്ന്‌ ദൈവം അറിയുന്നില്ല. അത്യ 
ന്നതനായ ദൈവം അറിയുന്നില്ല!” 

12ആ അഹങ്കാരികള്‍ ദുഷ്ടന്മാരാകുന്നു. പ 
ക്ഷേ അവര്‍ധനികരും കൂടുതല്‍ ധനികരാകുന്ന 


വരുമാണ്‌. 
13അതിനാല്‍ പിന്നെ ഞാനെന്തിനെന്‍൯ന്‍െറ 
ഹൃദയം ശുദ്ധമാക്കണം? ഞാനെന്തിനെന്‍െറെ 


കൈക ള്‍ വൃത്തിയാക്കണം? 

14ദൈവമേ, പകല്‍മുഴുവന്‍ ഞാന്‍ യാതനയ 
നുഭവിക്കുന്നു. എന്നും പ്രഭാതത്തില്‍ നീയെന്നെ 
ശിക്ഷിക്കുകയും ചെയ്യൂന്നു. 

15ദൈവമേ, ഇക്കാര്യങ്ങളെപ്പറ്റി മറ്റുള്ളവരോ 
ടുപറയാ൯ന്‍ ഞാനാഗ്രഹിക്കുന്നു. പക്ഷേ 
നിന്‍െറ ജനതയെ ഞാന്‍ വഞ്ചിക്കുകയാകും 
അതെന്ന്‌ ഞാനറിയുന്നു. 

ഇക്കാര്യങ്ങള്‍ മനസ്സിലാക്കാന്‍ ഞാന്‍ 
വളരെ ശ്രമിച്ചു. എങ്കിലും നിന്‍െറ ആലയത്തി 
ലേക്കു പോകുംവരെ 








നെറ ദൈവത്തെ വാഴ്ത്തുക! ദൈവത്തിനുമാത്ര 
മേ അത്തരം അത്ഭുതകൃത്യങ്ങള്‍ ചെയ്യാനാവൂ. 
19അവനന്‍െറെ തേജസ്സാര്‍ന്ന നാമം എന്നെന്നും 
വാഴ്ത്തുക! അവന്‍െറ തേജസ്സ്‌ ലോകമെങ്ങും 
നിറയട്ടെ! ആമേന്‍, ആമേന്‍! 
2യിശ്ശായിയുടെ പുത്രനായ ദാവീദിന്‍റെ 
പ്രാര്‍ത്ഥനകള്‍ സമാപിക്കുന്നു. 


പുസ്തകം 3 


സങ്കീര്‍ത്തനം 73 
ആനസ്ധാഫിഒന്റ സ്തോത്രം. 

ദൈവം യിസ്രായേലിന്‌ സത്യമായും നല്ല 
വനാണ്‌. ശുദ്ധഹൃദയര്‍ക്ക്‌ ദൈവം നല്ലവന്‍. 

ഞാന്‍ ഏതാണ്ടുവഴുതി വീഴുകയും പാപം 
ചെയ്തു തുടങ്ങുകയും ചെയ്തു. 

ദുഷ്ടന്മാരായ മനുഷ്യര്‍ വിജയികളാകുന്നതു 
ഞാന്‍കണ്ടു. ആ അഹങ്കാരികളോടു ഞാന്‍ അ 
സുൂയാലുവായി. 

4അവര്‍ ആരോഗ്യവാന്മാരാണ്‌. നിലനില്ലി 
നായി അവര്‍ക്കു കഷ്ടപ്പെടേണ്ടതില്ല.* 

ആ അഹങ്കാരികള്‍ നമ്മെപ്പോലെ യാതന 
അനുഭവിക്കുന്നുമില്ല. അവര്‍ക്കു മറ്റുള്ളവരെ 
പ്പോലെ ദൂരിതങ്ങളുമില്പ. 

അതിനാലവര്‍ വളരെ അഹങ്കാരികളും 
വെറുപ്പുണ്ടാക്കുന്നവരുമാകുന്നു. അവര്‍ ധരിക്കു 
ന്ന ആഭരണങ്ങളും പകിട്ടേറിയ വസ്ത്രങ്ങളും 
പോലെ വ്യക്തമാണത്‌. 

ക്കാണുന്നതെന്തങ്കിലുംഅവര്‍ക്കിഷ്ടപ്പെട്ടാല്‍ 
അവരതു കൈവശപ്പെടുത്തും. അവര്‍ തോന്നി 
യതുപോലെ പ്രവര്‍ത്തിക്കും. 

അവര്‍ അന്യരെപ്പറ്റി ക്രൂരവും ദുഷ്ടവുമായ 
കാര്യങ്ങള്‍പറയുന്നു. അവര്‍ അഹങ്കാരികളും 
കഠിനഹൃദയരുമാണ്‌. മറ്റുള്ളവരെ അവരെപ്പോ 
ഴും ഭീഷണിപ്പെടുത്തുന്നു. 

തങ്ങള്‍ ദേവന്മാരാണെന്നാണ്‌ ആ അഹങ്കാ 
രികള്‍കരുതുന്നത്‌! തങ്ങളാണു ഭൂമിയുടെ ഭരണാ 
ധിപന്മാരെന്ന്‌ അവര്‍ കരുതുന്നു. 








നിലനില്ലിനായി ... കഷ്ടപ്പെടേണ്ടതില്ല “അവര്‍ക്കു 
തങ്ങളുടെ മരണത്തോടു യാതൊരു കടപ്പാടുമില്പ” 
എന്നര്‍ത്ഥം. 








17അതൊക്കെ എനിക്കു ദുര്‍ഗ്രഹമായിരുന്നു. 
അക്കാര്യങ്ങള്‍ മനസ്സിലാക്കാന്‍ എനിക്ക്‌ വളരെ 
പ്രയാസമായിരുന്നു. ഞാന്‍ ദൈവത്തിന്‍െറ ആ 
ലയത്തിലേക്കുപോവുകയും അപ്പോഴെനിക്കെ 
ല്ലാം മനസ്സിലാവുകയും ചെയ്തു. 

18ദൈവമേ, അവരെ നീ സത്യത്തില്‍ അപക 
ടാവസ്ഥയില്‍ ആക്കിയിരിക്കുന്നു. അവര്‍ക്ക്‌ വീ 
ണുനശിക്കാന്‍ എളുപ്പമാണ്‌. 

19നിര്‍ഭാഗ്യം പെട്ടെന്നുവരാം. അപ്പോള്‍ ആ 
അഹങ്കാരികള്‍ നശിപ്പിക്കപ്പെടു കയും ചെയ്യും. 
മഹാപാതകങ്ങള്‍ക്ക ന അവര്‍ കൊല്ല 


പ്പെടും. 


2മിയഹോവേ, ഉണര്‍ന്നെണീക്കുമ്പോള്‍ മറന്നു 
പോകുന്ന സ്വപ്നംപോലെയാവും അവര്‍. ഞ 
ങ്ങളുടെ സ്വപ്നങ്ങളിലെ ജീവികളെപ്പോലെ 
നീ അവരെ അപ്രത്ൃക്ഷരാക്കും. 

2-2ഞാനൊരു വിവരംകെട്ടവനും അജ്ഞ 
നുമാണ്‌. ധനികരായ ദുഷ്ടന്മാരെപ്പറ്റി ഞാന്‍ 
ചിന്തിച്ചു. എന്‍െറ മനസ്സുകലങ്ങുകയും ചെ 
യ്തു. ദൈവമേ, ഞാന്‍ മനസ്സുകലങ്ങിയവനും 
നിന്നോടു കോപിച്ചവനുമായി! വിവരം കെട്ട 
അജ്ഞനായ മൃഗത്തെപ്പോലെ ഞാന്‍ പെരു 
മാറി. 

23ആവശ്യമുള്ളതെല്ലാം എനിക്കുണ്ട്‌! ഞാനെ 
പ്പോഴും നിന്നോടൊപ്പമാണ്‌, ദൈവമേ, നീയെ 
ന്‍െറ കൈപിടിച്ചു. 

24ദൈവമേ, നീയെന്നെ നയിക്കുകയും നല്ല 
ഉപദേശം തരികയുംചെയ്യുന്നു. പിന്നീട്‌ നീയെ 
ന്നെ മഹത്വത്തിലേക്കുനയിക്കും. 

25ദെവമേ, സ്വര്‍ഗ്ഗത്തില്‍ എനിക്കു നീയുണ്ട്‌. 
നിന്നോടൊപ്പുമായിരിക്കുമ്പോള്‍ ഭൂമിയിലെ 
എന്താണ്‌ എനിക്കുവേണ്ടത്‌? 

26എനന്‍െറമനസ്സും ശരീരവും നശിപ്പിക്കപ്പെട്ടേ 
ക്കാം, പക്ഷേ ഞാന്‍ സ്നേഹിക്കുന്ന പാറ എനി 
ക്കുണ്ട്‌. ദൈവം എന്നെന്നേക്കും എന്‍െറ അംശ 
മാകുന്നു! 

27ദൈവമേ, നിന്നെ വിട്ടുപോകുന്നവര്‍ നശി 
ക്കും. നിന്നോടു വിശ്വസ്തരല്ലാത്തവരെ നീ 
നശിപ്പിക്കും. 

24എന്‍െറകാര്യമാകട്ടെ, ഞാ൯ ദൈവത്തിങ്ക 
ലേക്കുവന്നിരിക്കുന്നു! എനിക്ക്‌ അതാണുനല്ല 








സങ്കീര്‍ത്തനങ്ങള്‍ 74:1-76:2 


തും. എന്‍റെ യജമാനനായ യഹോവയെ 
ഞാനെന്‍റെ അഭയസ്ഥാനമാക്കിയിരിക്കുന്നു. 
ദൈവമേ, നിന്‍െറ പ്രവൃത്തികളെക്കുറിച്ചെല്പാം 
പറയാനാ ണു ഞാന്‍ വന്നിരിക്കുന്നത്‌. 


സങ്കീര്‍ത്തനം 74 
ആസാഫിന്റെറ ഒരു ധ്യാനഗിീതം. 
ദൈവമേ, നീ ഞങ്ങളെ എന്നെന്നേക്കുമായി 
തള്ളിക്കളഞ്ഞോ? 

നീ വളരെപ്പണ്ടു കൊണ്ടുവന്ന ജനത്തെ ഓ 
ര്‍മ്മിച്ചാലും. നീ ഞങ്ങളെ രക്ഷിച്ചു. ഞങ്ങള്‍ 
നിന്‍േറതാകുന്നു. നീ വസിച്ചിരുന്ന സീയോന്‍ 
പര്‍വ്വതത്തെ ഓര്‍ത്താലും. 

3ദൈവമേ, ഈ പുരാതനാവശിഷ്ടങ്ങളിലൂ 
ടെ വന്നുനടന്നാലും. ശത്രു നശിപ്പിച്ച വിശുദ്ധ 
സ്ഥലത്തേക്കു മടങ്ങി വരേണമേ 

ദ്രത്രു ആലയത്തില്‍ യുദ്ധഗര്‍ജ്ജനം നടത്തി. 
തങ്ങള്‍ യൂദ്ധം ജയിച്ചതിന്‍െറ സൂചനയായി 
ആലയത്തിലവര്‍ കൊടിനാട്ടി. 

തണ്‍വെട്ടികൊണ്ട്‌ കള പറിച്ചുകളയുന്നവ 
രെപ്പോലെയായിരുന്നു ഭടന്മാര്‍. 

ദൈവമേ, കോടാലികള്‍, കൈമഴു, എന്നിവ 
യൊക്കെ ഉപയോഗിച്ച്‌ നിന്‍െറ ആലയം അവര്‍ 
തകര്‍ത്തു. നിന്‍െറെആലയത്തിലെ മുഴുവന്‍ ദാരു 
ശില്പങ്ങളെയും അവര്‍ തകര്‍ത്തു. 

"നിന്‍െറ വിശുദ്ധആലയം ആ ഭടന്മാര്‍ കത്തി 
ചു. നിന്‍െറനാമത്തെ ആദരിക്കുന്നതിന്‌ സ്ഥാ 
പിക്കപ്പെട്ടതായിരുന്നു ആ ആലയം. പക്ഷേ 
അവരതു വലിച്ചു നിലത്തിട്ടു. 

ഞങ്ങളെ പൂര്‍ണ്ണമായും നശിപ്പിക്കാന്‍ ശത്രു 
നിശ്ചയിച്ചു. രാജ്യത്തെ എല്ലാ വിശുദ്ധസ്ഥല 
വും അവര്‍ അഗ്നിക്കിരയാക്കി. 

ഞങ്ങള്‍ക്ക്‌ ഞങ്ങളുടെ അടയാളങ്ങളൊന്നും 
കാണാനാകുന്നില്ല. പ്രവാചകരാരും അവശേ 
ഷിക്കുന്നില്ല. എന്തുചെയ്യണമെന്ന്‌ ഒരുവനും അ 
റിവില്ല. 

10ദൈവമേ, എത്രകാലത്തോളം ശത്രു ഞങ്ങ 
ളെ പരിഹസിക്കും? നിന്‍നെറനാമത്തെ എന്നെ 
ന്നേക്കും അപമാനിക്കുവാന്‍ നീയവരെ അനുവ 
ദിക്കുമോ? 

1ദൈവമേ, നീയെന്തിനാണ്‌ ഞങ്ങളെ ഇത്ര 
കഠിനമായി ശിക്ഷിക്കുന്നത്‌? നിന്‍െറ മഹാശ 
ക്തിയുപയോഗിച്ച്‌ നീ ഞങ്ങളെ പൂര്‍ണ്ണമായും 
നശിപ്പിച്ചു! 

2ദൈവമേ, ദീര്‍ഘകാലം നീ ഞങ്ങളുടെ രാ 
ജാവായിരുന്നു. ഈ രാജ്യത്ത്‌ അനവധി യുദ്ധ 
ങ്ങളില്‍ നീ ഞങ്ങളെ ജയിപ്പിച്ചു. 

13ദൈവമേ, നീ നിന്‍െറമഹാശക്തിയുപയോ 
ഗിച്ച്‌ ചെങ്കടലിനെ വിഭജിച്ചു. 

14സമുദ്രത്തിലെ മഹാവ്യാളിയെ നീ തോല്വി 
ച്ചു! ലിവ്യാഥാന്‍െറ തലകള്‍ നീ തകര്‍ക്കുകയും 
അവന്‍െറ ശരീരം മൃഗങ്ങള്‍ക്കെറിഞ്ഞു കൊടു 
ക്കുകയും ചെയ്തു. 

15ഉറവകളും അരുവികളും നീ ഒഴുക്കുകയും 
നദികളെ വറ്റിക്കുകയും ചെയ്തു. 

1 ദൈവമേ, പകലിനെ നീ നിയന്ത്രിക്കുന്നു, 
രാത്രിയെയും നീ നിയന്ത്രിക്കുന്നു. ചന്ദ്രനെയും 
സൂര്യനെയും നീ സൃഷ്ടിച്ചു. 

17ഭൂമിയിലെല്ലാറ്റിനും നീ അതിരുകള്‍ വച്ചു. 
വേനലും ഹേമന്തവും നീ സൃഷ്ടിച്ചു. 

18ദൈവമേ, ഇക്കാര്യങ്ങള്‍ ഓര്‍മ്മിച്ചാലും. ശ 
ത്രുനിന്നെ അപമാനിച്ചത്‌ ഓര്‍മ്മിച്ചാലും! വി 
ഡ്ഡികള്‍ നിന്‍െറ നാമത്തെവെറുക്കുന്നു! 























580 


19നിന്‍െറ മാടപ്രാവിനെ കാട്ടുമൃഗങ്ങള്‍ പിടി 
ക്കാനനുവദിക്കരുതേ! നിന്‍െറ പാവം ജനതയെ 
എന്നെന്നേക്കും മറക്കരുതേ. 

മിനമ്മുടെ കരാറിനെച്ഛറ്റി ഓര്‍ത്താലും! ഈ 
ദേശത്തെ ഓരോ ഇരുണ്ടയിടങ്ങളിലും അക്രമം 
നിറഞ്ഞിരിക്കുന്നു. 

ദൈവമേ, നിന്‍െറജനത അപമാനിക്കഒ 
ട്ടു. അവരിനിയും പീഡി te 
ക്കരുതേ. നിന്‍െറപാവം നിസ്ററഹായജനത നി 
ന്നെ സ്തുതിക്കുന്നു. 

2ദൈവമേ, എഴുന്നേറ്റു പോരാടിയാലും! ആ 
വിഡ്ഡികള്‍ നിന്നെ വെല്ലുവിളിച്ചത്‌ ഓര്‍മ്മി 
ച്ചാലും. 

2നിന്‍െറ ശത്രുക്കളുടെ ആക്രോശങ്ങള്‍ മറ 
ക്കാതിരിക്കേണമേ. അവര്‍ വീണ്ടുംവീണ്ടും നി 
ന്നെ അധിക്ഷേപിച്ചിരിക്കുന്നു. 


സങ്കീര്‍ത്തനം 75 
സംവിധായകന്‍. “നശിപ്പിക്കരുതേ” എന്ന 
ഈണത്തില്‍ ആസ്ധാഫിന്റെറ 
സ്തോത്രഗാനങ്ങളിലെൊന്ന്‌. 
ദൈവമേ, ഞങ്ങള്‍ നിന്നെവാഴ്ത്തുന്നു! ഞ 
ങ്ങള്‍ നിന്നെവാഴ്ത്തുന്നു. നീ അടുത്തുണ്ട, ജനം 
നിന്‍െറ അത്ഭുതപ്രവൃത്തികളെപ്പറ്റി പറയുക 

യും ചെയ്യുന്നു. 

2ദൈവംപറയുന്നു, “ന്യായവിധിക്കുള്ള സമ 
യം ഞാന്‍ നിശ്ചയിക്കും. നീതിപൂര്‍വ്വകമായി 
ഞാന്‍ വിധിക്കും. 

ഭൂമിയുംഅതിലുള്ള സകലതും കുലുങ്ങി 
താഴെ വീഴാറായേക്കാം. എന്നാല്‍ ഞാന്‍ അതി 
നെ നേരെ നിര്‍ത്തും.” 

4-ട“പിലര്‍ വലിയ അഹങ്കാരികളാണ്‌. തങ്ങള്‍ 
കരുത്തരും പ്രമാണിമാരുമാണെന്ന്‌ അവര്‍ കരു 
തുന്നു. പക്ഷെ അവരോടു ഞാന്‍ പറയുന്നു, 
“പീമ്പുപറയരുത്‌!” “ഇത്ര അഹങ്കരിക്കരുത്‌!” 








ഒരുവനെ പ്രമാണിയാക്കാ൯ കഴിയുന്ന ഒരു 
ശക്തിയും ഭൂമിയിലില്ല. 

"ദൈവമാകുന്നു ന്യായാധിപന്‍. ആരാണു പ്ര 
മാണിയെന്ന്‌ അവന്‍ നിശ്ചയിക്കും. ദൈവം 
ഒരുവനെ ഉയര്‍ത്തി പ്രമാണിയാക്കുന്നു. മറ്റൊരു 
വനെ താഴ്ത്തി അപ്രമാണിയുമാക്കുന്നു. 

8ദൈവം ദുഷ്ടരെശിക്ഷിക്കാന്‍ ഒരുങ്ങിയിരി 
ക്കുന്നു. യഹോവയുടെകൈവശം ഒരു കോപ്പയു 
ണ്ട്‌. വിഷംകലര്‍ത്തിയ വീഞ്ഞാണതില്‍ നിറ 
യെ. അവന്‍ ആവീഞ്ഞ്‌ (ശിക്ഷ) ഒഴിച്ചു കൊടു 
ക്കുകയും ദുഷ്ടന്മാര്‍ അവസാനതുള്ളിവരെ അ 
തു കുടിക്കുകയും ചെയ്യും. 

ണക്കാര്യങ്ങളെച്ഛറ്റി ഞാനെപ്പോഴും 
ജനത്തോടു പ്രസംഗിക്കും. യിസ്രായേലിന്‍റെ 
ദൈവത്തിനു ഞാന്‍ സ്തുതിപാടും. 

10ദുഷ്ടന്മാരുടെ ശക്തിയെടുത്തു ഞാന്‍ നീതി 
മാന്മാര്‍ക്കു നല്‍കും. 


സങ്കീര്‍ത്തനം 76 
സംവിധായകന്‍. വാദ്യങ്ങളോടെ പാടേ ണ്ടത്‌. 
ആസ്ധാഫിഒ൯റ സ്തോത്രഗാന 
ങ്ങളിലൊന്ന്‌, 

യെഹൂദയിലെ ജനം ദൈവത്തെ അറിയു 
ന്നു. യിസ്രായേലിലെജനം ദൈവനാമത്തെ ആ 


ദരിക്കുന്നു. 

ദൈവത്തിന്‍െറ ആലയം ശാലേമിലാകുന്നു. 
ദൈവത്തിന്‍റെ വാസം സീയോന്‍പര്‍വ്വ 
തത്തില്‍. 


581 


3ആ സ്ഥലത്ത്‌ ദൈവം വില്ലുകളെയും അമ്പു 
കളെയും പരിചകളെയും വാളുകളെയും മറ്റായു 
ധങ്ങളെയും ഛിന്നഭിന്നമാക്കി. 

ദെവമേ, നീ മഹത്വവാനായി നിന്‍െറ 
ശത്രു ക്കളെ നശിപ്പിച്ച കുന്നുകളില്‍ നിന്നു 
മടങ്ങി വരുന്നു. 

തങ്ങള്‍ കരുത്തരായിരുന്നുവെന്ന്‌ ആ പടയാ 
ളികള്‍കരുതി. പക്ഷേ അവരിപ്പോള്‍ കുളത്തില്‍ 
മരിച്ചുകിടക്കുന്നു. അവര്‍ക്കുണ്ടായിരുന്നതെല്ലാം 
അപഹരിക്കപ്പെട്ടു. കരുത്തരായ ആ ഭടന്മാരി 
ലൊരുവനുപോലും സ്വയം രക്ഷിക്കാനായില്ല. 

ഞാക്കോബിന്‍െറ ദൈവം ആ ഭടന്മാരുടെ 
നേര്‍ക്ക്‌ ആക്രോശിച്ചു, അവരുടെ രഥങ്ങളോടും 
കുതിരകളോടുമൊപ്പം അവര്‍ മരിച്ചുവീഴുകയും 
ചെയ്തു. 

"ദൈവമേ, നീ ഭയങ്കരനാകുന്നു! നീ കോപി 
ക്കുമ്പോള്‍ നിന്‍െറനേര്‍ക്കു നില്‍ക്കാന്‍ ഒരുവ 
നുമാവില്ല. 

8-9യഹോവ ന്യായാധിപനായി നിന്ന്‌ തന്‍െറ 
വിധി പ്രഖ്യാപിച്ചു. ദേശത്തെവിനീതരെ അ 
വന്‍ രക്ഷിച്ചു. സ്വര്‍ഗ്ഗത്തില്‍നിന്ന്‌ അവന്‍ വി 
ധിനല്‍കി. മുഴുവന്‍ ഭൂമിയും ഭയന്നു മൂകമായി. 

10ദൈവമേ, നീ ദുഷ്ടരെ ശിക്ഷിക്കുമ്പോള്‍ 
ജനം നിന്നെ ആദരിക്കുന്നു. നിന്‍റെ കോപം 
നീ കാണിക്കുമ്പോള്‍ അതിജീവിക്കുന്നവര്‍ കരു 
ത്തരാവുകയും ചെയ്യും. 

11ജനമേ, നിങ്ങളുടെ ദൈവമായ യഹോവ 
യ്ക്കുനിങ്ങള്‍ നേര്‍ച്ചകള്‍ നേര്‍ന്നു. ഇനി ആ 
നേര്‍ച്ചകള്‍ നടപ്പാക്കുക. എവിടെയുമുള്ളവരേ, 
ദൈവത്തെ ഭയക്കുകയും ആദരിക്കുകയും ചെ 
യുക. അവര്‍ അവനുകാഴ്ചകള്‍ കൊണ്ടുവരി 
കയും ചെയ്യട്ടെ. 

12വലിയ നേതാക്കളെ ദൈവം പരാജയപ്പെടു 
ത്തുന്നു. ഭൂമിയിലെ മുഴുവന്‍ രാജാക്കന്മാരും അ 
വനെ ഭയക്കുന്നു. 




















സങ്കീര്‍ത്തനം 77 
സംവിധായകനായ യെദുഥുന. ആസാ 
ഫിന്റ്റ ഗാനങ്ങളിലെൊന്ന്‌. 

രാനെനന്‍നെറ ശബ്ദമുയര്‍ത്തി ദൈവത്തോ 
ടു സഹായം യാചിക്കുന്നു. ദൈവമേ, നിന്നോടു 
ഞാന്‍ സഹായം തേടുന്നു, എന്നെ ശ്രവിച്ചാലും! 

2എനന്‍െറെ യജമാനനേ, എനിക്കു ദുരിതങ്ങളു 
ള്ളപ്പോള്‍ ഞാന്‍ നിന്നിലേക്കുവരുന്നു. രാത്രിയി 
ലൂടനീളം ഞാന്‍ നിന്‍െറനേര്‍ക്ക്‌ കൈയെത്തി 
പ്പിടിച്ചു നില്‍ക്കുന്നു. എന്‍െറ ആത്മാവ്‌ ആശ്വാ 
സം കൊള്ളുന്നില്ല. 

ദൈവത്തെപ്പറ്റി ഞാന്‍ ചിന്തിക്കുകയും എ 
ന്‍െറവികാരങ്ങള്‍ അവനോടു പറയാന്‍ ശ്രമി 
ക്കുകയും ചെയ്യുന്നു. പക്ഷേ എനിക്കതിനു കഴി 
യൂന്നില്ല. 

നീയെന്നെ ഉറങ്ങാനനുവദിക്കുന്നില്ല. ഞാ 
നെന്തോ പറയാന്‍ ശ്രമിച്ചു, പക്ഷേ എന്‍െറ 
മനവും കലങ്ങിപ്പോയി. 

്പൂര്‍വ്വകാലത്തെവ്പറ്റി ഞാന്‍ ചിന്തിച്ചുകൊ 
ണ്ടേയിരുന്നു. പണ്ടു സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി 
ഞാന്‍ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. 

രാത്രിയില്‍ ഞാനെനന്‍െറ ഗീതങ്ങളെപ്പറ്റി ചി 
ന്തിക്കാ൯ ശ്രമിച്ചു. ഞാന്‍ എന്നോടുതന്നെ സം 
സാരിക്കുകയും മനസ്സിലാക്കാന്‍ ശ്രമിക്കുകയും 
ചെയ്തു. 

ഞങ്ങളുടെ യജമാനന്‍ എന്നെന്നേക്കും ഞ 
ങ്ങളെ കൈവെടിഞ്ഞോ? ഇനിയെന്നെങ്കിലും 
അവനു ഞങ്ങളെ വേണ്ടയോ? 








സങ്കീര്‍ത്തനങ്ങള്‍ 76:3-78:6 


ദൈവത്തിന്‍െറ സ്നേഹം എന്നെന്നേക്കും 
നിലച്ചുവോ? അവനിനി ഞങ്ങളോടു വീണ്ടും 
സംസാരിക്കില്ലേ? 

ടകാരുണ്യമെന്തെന്നു ദൈവം മറന്നുപോയോ? 
അവന്‍റെ സഹാനുഭൂതി കോപമായിത്തീര്‍ 
ന്നോ?” എന്നു ഞാ൯ ശങ്കിക്കുന്നു. 

10അപ്പ്പോള്‍ ഞാന്‍ കരുതി, “എന്നെ അലട്ടുന്ന 
കാര്യമിതാണ്‌: “അത്യുന്നതനായ ദൈവത്തിന്‌ 
അവന്‍െറ ശക്തി ക്ഷയിച്ചുവോ?” 

1യഹോവ ചെയ്തതെന്തെന്ന്‌ ഞാന്‍ അനു 
സ്മരിക്കുന്നു. ദൈവമേ, പണ്ടുപണ്ട്‌ നീ 
ചെയ്ത അത്ഭുതകര്‍മ്മങ്ങള്‍ ഞാന്‍ അനുസ്മരി 
ക്കുന്നു. 

12നീ ചെയ്തിട്ടുള്ളതെന്തെന്നതിനെപ്പുറ്റി ഞാ 
ന്‍ചിന്തിച്ചു. അക്കാര്യങ്ങളെപ്പറ്റി ഞാ൯ ചിന്തി 
ച്ചു. 

13ദൈവമേ, നിന്‍െറ മാര്‍ഗ്ഗങ്ങള്‍ വിശുദ്ധമാ 
കുന്നു. നീ ആകുന്നതുപോലെ മഹാനായ 
ദൈവം ആരുമില്ല. 

14അത്ഭുതങ്ങള്‍ പ്രവര്‍ത്തിച്ച ദൈവമാകുന്നു 
നീ. ജനത്തിനു നീ നിന്‍െറ മഹാശക്തി കാട്ടി 
ക്കൊടുത്തു. 

15നിന്‍െറശക്തിയാല്‍ നിന്‍െറജനത്തെ നീ ര 
ക്ഷിച്ചു. യാക്കോബിന്‍റെയും യോസേഫിന്‍െറ 
യും പിന്‍ഗാമികളെ നീ രക്ഷിച്ചു. 

1ദൈവമേ, ജലം നിന്നെകാണുകയും ഭയക്കു 
കയും ചെയ്തു. അഗാധത ഭയന്നുവിറച്ചു. 

17കാര്‍മേഘങ്ങള്‍ ജലം പൊഴിച്ചു. ഉന്നത 
മേഘങ്ങളില്‍നിന്ന്‌ ജനം ഇടിനാദംകേട്ടു. അന 
ന്തരം നിന്‍െറ മിന്നലമ്പുകള്‍ മേഘങ്ങള്‍ക്കി 
ടയിലൂടെ മിന്നി. 

18൭ ചൃത്തിലുള്ള ഇടിയൊച്ചകള്‍ ഉണ്ടായിരു 
ന്നു. മിന്നല്‍ ലോകത്തെ പ്രകാശിപ്പിച്ചു. ഭൂമി 
കുലുങ്ങിവിറച്ചു. 

ദൈവമേ, അഗാധതകളിലൂടെ നീ നടന്നു. 
ഒരു കാല്ലാടുപോലും അവശേഷിപ്പിക്കാതെ നീ 
സമുദ്രം മുറിച്ചു കടന്നു. 

2നിനന്‍െറ ജനത്തെ ആട്ടിന്‍പറ്റത്തെപ്പോലെ 
നയിക്കാന്‍ മോശെയെയും അഹരോനെയും നീ 
നിയോഗിച്ചു. 











സങ്കീര്‍ത്തനം 78 

ആസ്ധാഫി ന്റ്റെ ധ്യാനഗീതങ്ങളിലെൊന്ന്‌. 

1എന്‍റെറ ജനമേ, എന്‍െറ ഉപദേശങ്ങള്‍ ശ്രദ്ധി 
ച്ചാലും. എന്‍െറ വാക്കുകള്‍ ശ്രവിച്ചാലും. 

ഞാന്‍ നിങ്ങളോട്‌ ഇക്കഥപറയാം. ഈ പഴ 
യകഥ ഞാന്‍ നിങ്ങളോടുപറയാം. 

നമ്മള്‍ കഥകേട്ടു, നമ്മള്‍ക്കതു നന്നായറിയു 
കയും ചെയ്യാം. നമ്മുടെ പൂര്‍വ്വികര്‍ പറഞ്ഞ 
താണ്‌ ഈ കഥ. 





നമ്മള്‍ കഥ മറക്കുകയുമില്ല. നമ്മളുടെ ജനം 
അവസാനത്തെ തലമുറയോടുവരെ കഥ പറ 
യുകയും ചെയ്യും. നമ്മളെല്ലാം യഹോവയെ 
സ്തുതിക്കുകയും അവന്‍െറ അത്ഭൂതപ്ര വൃത്തി 
കളെെപ്പറ്റി പ്രസംഗിക്കുകയും ചെയ്യും. 

യഹോവ യാക്കോബുമായി ഒരു കരാറുണ്ടാ 
ക്കി. ദൈവം യിസ്രായേലിനു നിയമം നല്‍കി. 
നമ്മുടെ പൂര്‍വ്വികര്‍ക്ക്‌ ദൈവംകല്പനകള്‍ നല്‍ 
കി. തങ്ങളുടെ പിന്‍ഗാമികളെ നിയമം പഠിപ്പി 
ക്കാന്‍ അവന്‍ പൂര്‍വ്വികരോടുകല്ലിച്ചു. 

നവശിശുക്കള്‍പിറക്കും. അവര്‍ വളര്‍ന്നു പ്രാ 
യപൂര്‍ത്തിയാകും. എന്നിട്ടവര്‍ തങ്ങളുടെ കു 
ഞ്ഞുങ്ങള്‍ക്ക്‌ കഥകള്‍ പറഞ്ഞുകൊടുക്കുകയും 








സങ്കീര്‍ത്തനങ്ങള്‍ 78:7-45 


ചെയും.അങ്ങനെയാണ്‌ അവസാനത്തെ തലമു 
റവരെ നിയമം പഠിക്കപ്പെടേണ്ടത്‌. 

അങ്ങനെ സര്‍വ്വരും ദൈവത്തെ ആശ്രയി 
ക്കും. ദൈവത്തിന്‍െറ പ്രവൃത്തികള്‍ അവര്‍ മറ 
ക്കില്ല. അവന്‍െറകല്പനകള്‍ അവര്‍ ശ്രദ്ധയോടെ 
അനുസരിക്കും. 

ജനം തങ്ങളുടെ കുട്ടികളെ തങ്ങളുടെ ദൈവ 
ത്തിന്‍റെ കല്പനകള്‍ പഠിപ്പിച്ചാല്‍ കുട്ടികള്‍ 
തങ്ങളുടെ പൂര്‍വ്വികരെപ്പോലെയല്പാതാകും. അ 
വരുടെപൂര്‍വ്വികര്‍ ദൈവത്തിനെതിരെ തിരി 
ഞ്ഞു. അവനെ അനുസരിക്കാനവര്‍ കൂട്ടാക്കിയി 
ല്ല. അവര്‍ വളരെ കഠിനഹൃദയരായിരുന്നു. ദൈ 
വത്തിന്‍െറ ആത്മാവിനോടു വിശ്വസ്തരായി 
രുന്നില്ല അവര്‍. 

9എഫ്രയീമുകാര്‍ക്ക്‌ ആയുധങ്ങളുണ്ടായിരു 
ന്നെങ്കിലും യുദ്ധത്തില്‍നിന്ന്‌ അവര്‍ ഓടിപ്പോ 
യി. 

10ദൈവവുമായുള്ള കരാര്‍ അവര്‍ ഒരിക്കലും 
പാലിച്ചില്ല. അവന്‍െറെവചനങ്ങള്‍ അവര്‍ നിര 
സിച്ചു. 

1ദൈവം ചെയ്ത മഹദ്പ്രവൃത്തികള്‍ എഫ്ര 
യീമുകാര്‍മറന്നു. അവന്‍ അവര്‍ക്കു കാട്ടിക്കൊ 
ടുത്ത അത്ഭുതകൃത്യങ്ങള്‍ അവര്‍ മറന്നു. 

12ഈജിപ്തിലെ സോവാനില്‍ വച്ച്‌ അവരു 














582 


അവര്‍ സംതൂൃപ്തരാകുവോളം 
അവന്‍ ഭക്ഷണം നല്‍കി. 

2-27 ദെവം ശക്തമായ കിഴക്കന്‍കാറ്റ്‌ അടിപ്പി 
ച്ചു. കാടപ്പക്ഷികള്‍ മഴപോലെ അവര്‍ക്കുമേല്‍ 
വീണു. തേമാനില്‍നിന്നുള്ള കാറ്റും അവന്‍ അടി 
പ്പിച്ചു. അപ്പോള്‍ നിരവധി പക്ഷികളാല്‍ നീ 
ലാകാശം കറുത്തിരുണ്ടു. 

28പക്ഷികള്‍ പാളയത്തിന്‍െറ കൃത്യം നടുക്ക്‌, 
അവരുടെ കൂടാരങ്ങള്‍ക്കു ചുറ്റിലുമായി പതി 
ച്ചു. 

29അവര്‍ക്കുതിന്നാ൯ ധാരാളമുണ്ടായി. പക്ഷേ 
അവരുടെ മാനുഷിക ഇച്ഛകള്‍ അവരെ പാ 
പികളാക്കി. 

30അവര്‍ ഒരിക്കലും തങ്ങളുടെമാനുഷിക ഇ 
ച്ഛകളെ നിയന്ത്രിച്ചില്ല. അതിനാലവര്‍ രക്തം 
മുഴുവനും വാര്‍ന്നുപോകുമ്മുന്പെ കാടപ്പക്ഷി 
കളെ ഭക്ഷിച്ചു. 

31ദൈവം അവരോടു വളരെകോപിച്ചു. അന 
വധിപേരെ അവന്‍ വധിക്കുകയുംചെയ്തു. ആ 
രോഗ്യമുള്ള നിരവധിയുവാക്കളെ അവന്‍ വ 
ധിച്ചു. 

ദാഎന്നിട്ടും ജനം പാപംചെയ്തു! ദൈവത്തി 
നുചെയ്യാനാകുന്ന അത്ഭുതകൃത്യങ്ങളില്‍ അവര്‍ 
വിശ്വസിച്ചില്ല. 


സമൃദ്ധമായി 




















ടെ പൂര്‍വ്വികര്‍ക്ക്‌ ദൈവം തന്‍െറ മഹാശക്തി 
കാട്ടി. 

ദൈവം ചെങ്കടലിനെ പകുത്ത്‌ ജനത്തെ 
മറുകരയെത്തിച്ചു. വെള്ളം അവരുടെ ഇരുവശ 
ത്തും ഖരഭിത്തിപോലെ ഉറച്ചുനിന്നു. 

14ഓരോ പകലും ദൈവം അവരെഉയരമുള്ള 
മേഘത്തോടൊപ്പം നയിച്ചു. രാത്രികാലത്ത്‌ അ 
ഗ്നിസ്തംഭത്തിലെ പ്രകാശത്താല്‍ ദൈവം അ 
വരെ നയിച്ചു. 

15മരൂഭൂമിയിലെ പാറയെ ദൈവം പിളര്‍ന്നു. 
ഭൂമിയുടെ ആഴത്തില്‍നിന്നുള്ള ജലം ദൈവം 
അവര്‍ക്കു നല്‍കി. 

1പാറയില്‍ നിന്നുള്ള 
നദിപോലെ ഒഴുക്കി. 

17പക്ഷേ ജനം ദൈവത്തിനെതിരെ തുടര്‍ന്നും 
പാപംചെയ്തു. മരുഭൂമിയില്‍ വച്ചുപോലും അ 
വര്‍ അത്യുന്നതനായ ദൈവത്തിനെതിരായി. 

18അനന്തരം അവര്‍ ദൈവത്തെ പരീക്ഷി 
ക്കാന്‍ നിശ്ചയിച്ചു. അവര്‍ ദൈവത്തോടു തങ്ങ 
ളുടെ വിശപ്പടക്കാന്‍ മാത്രം ആഹാരം നല്‍കാന 
പേക്ഷിച്ചു. 

19അവര്‍ ദൈവത്തെപ്പറ്റി പരാതിപ്പെട്ടു കൊ 
ണ്ടുപറഞ്ഞു, “മരുഭൂമിയില്‍ ഞങ്ങള്‍ക്കു ഭക്ഷ 
ണം തരാന്‍ അവനു കഴിയുമോ? 

20അവന്‍ പാറയെ അടിക്കുകയും ജലം പുറ 
തേക്കു പ്രവഹിക്കുകയും ചെയ്തു. ഞങ്ങള്‍ക്ക്‌ 
കുറച്ച്‌ അപ്പവും ഇറച്ചിയും തരാന്‍ തീര്‍ച്ച 











വെള്ളം അവന്‍ 











33അതുകൊണ്ട്‌ ദൈവം ചില ദുരന്തങ്ങളിലൂ 
ടെ അവരുടെ നിരര്‍ത്ഥകജീവിതം അവസാനി 
പ്പിച്ചു. 

34ദൈവം അവരില്‍ ചിലരെയൊക്കെ വധി 
ക്കുമ്പോള്‍ മറ്റുള്ളവര്‍ അവനിലേക്കു തിരികെ 
വരും. ദൈവത്തിന്‍െറ സമീപത്തേക്ക്‌ ഓടിയാ 
ണവര്‍ വരിക. 

38ദൈവം തങ്ങളുടെ പാറയായിരുന്നുവെന്ന്‌ 
അവര്‍ ഒഓര്‍മ്മിക്കും.അത്യുന്നതനായ ദൈവം ത 
ങ്ങളെ രക്ഷിച്ചുവെന്ന്‌ അവര്‍ ഓര്‍മ്മിക്കും. 

36തങ്ങള്‍ അവനെ സ്നേഹിച്ചുവെന്ന്‌ അവ 
പറഞ്ഞു. പക്ഷേ അതുനുണയായിരുന്നു. അവ 
ഗൌരവത്തോടെ പറഞ്ഞതായിരുന്നില്ല അത്‌. 

37അവരുടെ ഹൃദയങ്ങള്‍ യഥാര്‍ത്ഥത്തില്‍ 
ദൈവത്തോടൊപ്പമായിരുന്നില്ല. കരാറിനോടു 
വിശ്വസ്തരുമായിരുന്നില്ല അവര്‍. 
38പക്ഷേദൈവം കരുണാമയനായിരുന്നു. അ 
വരുടെപാപങ്ങള്‍ക്ക്‌ അവന്‍ മാപ്പുനല്‍കി. അ 
വരെ അവന്‍ നശിപ്പിച്ചുമില്ല. പല തവണ 
അവന്‍ തന്‍െറ കോപം നിയന്ത്രിച്ചു. സ്വന്തം 
കോപം തിളച്ചുമറിയാനവന്‍ അനുവദിച്ചില്ല. 

33അവര്‍ കേവലം മനുഷ്യരാണെന്ന്‌ ദൈവം 
ഓര്‍മ്മിച്ചു. ആഞ്ഞു വീശുന്ന കാറ്റുപോലെയാ 
ണു ജനം.പിന്നെ അതുപോവുകയും ചെയ്തു. 

4, മരുഭൂമിയില്‍വച്ച്‌ അവന്‍ നിറയെ പ്ര 
ശ്നങ്ങള്‍ സൃഷ്ടിച്ചവരാണവര്‍! അവരവനെ 
വളരെ വ്യസനിച്ചിച്ചു! 








ര്‍ 
ര്‍ 

















യായും അവനു കഴിയുമോ?” 
മഅവര്‍ പറഞ്ഞത്‌ യഹോവ കേട്ടു. ദൈവം 
യാക്കോബിനോട അത്ൃധികംകോപിച്ചു. യി 
സ്രായേലിനോടു ദൈവം വളരെകോപിച്ചു. 
മാഎന്തുകൊണ്ടെന്നാല്‍, ജനം അവനെ വിശ്വ 
സിച്ചില്പ. ദൈവത്തിനു തങ്ങളെ രക്ഷിക്കാനാ 
കുമെന്ന്‌ അവര്‍ വിശ്വസിച്ചില്ല. 
ന ദൈവം മേഘങ്ങള്‍ തുറ 
ന്ന്‌ അവര്‍ക്കുതിന്നാ൯ മന്നാ വര്‍ഷിപ്പിച്ചു. 
ആകാശത്തിന്‍റെ വാതിലുകള്‍ തുറന്നതുപോ 
ലെയായിരുന്നു അത്‌. ആകാശത്തിലെ കലവറ 
യില്‍നിന്നും ധാന്യങ്ങള്‍താഴേക്കിട്ട പോലെയും. 
2ടജനം ദൈവദൂതന്മാരുടെ ഭക്ഷണം കഴിച്ചു. 





41പിന്നെയും പിന്നെയും അവര്‍ ദൈവത്തി 
ന്‍െറ ക്ഷമയെ പരീക്ഷിച്ചു. യിസ്രായേലിന്‍റെ 
വിശുദ്ധനെ അവര്‍ സത്യത്തില്‍ വേദനിപ്പിച്ചു. 

ദൈവത്തിന്‍െറ ശക്തിയെ അവര്‍ മറന്നു. 
ദൈവം പലതവണ തങ്ങളെ ശത്രുക്കളില്‍നിന്നു 
രക്ഷിച്ചതും അവര്‍ മറന്നു. 

43ഈജിപ്തിലെ അത്ഭുതങ്ങളും സോവാനി 
ലെ വയലുകളിലുണ്ടായ അത്ഭുതങ്ങളും അവര്‍ 
മറന്നു. 

44 ദൈവം നദീജലത്തെ രക്തമാക്കി. ഈജി 
പ്തുകാര്‍ക്ക്‌ വെള്ളം കൂടിക്കാനായില്ല. 

4 ഈജിപ്തുകാരെ കടിക്കാന്‍ ദൈവം ധാരാ 
ളം ഈച്ചകളെ അയച്ചു. ഈജിപ്തുകാരുടെ 





583 


ജീവിതത്തെ ദുസ്സഹമാക്കിയ തവളകളെയും 
അവ നയച്ചു. 

46അവരുടെ വിളകളെ അവന്‍ പുല്‍ച്ചാടികള്‍ 
ക്കു നല്‍കി. മറ്റു ചെടികള്‍ വെട്ടുക്കിളികള്‍ക്കും. 

47അവന്‍ ആലിപ്പഴത്തെ അയച്ച്‌ അവരുടെ 
മുന്തിരിവള്ളികളും അത്തിമരങ്ങളും നശിപ്പി 
ച്ചു. ഹിമപാതം കൊണ്ട്‌ അവന്‍ അവരുടെ 
മരങ്ങളെയും നശിപ്പിച്ചു. 

ദൈവം ആലിപ്പഴംകൊണ്ട്‌ അവരുടെ മൃഗങ്ങ 
ളെയും മിന്നല്‍പ്പിണരുകൊണ്ടു കാലിക്കൂട്ടത്തെ 
യും നശിപ്പിച്ചു. 

4ഈജിപ്തുകാരോടു ദൈവം തന്‍െറ 
കോപം പ്രകടിപ്പിച്ചു. തന്റെ നശീകരണമാ 
ലാഖമാരെ അവ൯ അവര്‍ക്കെതിരെ അയച്ചു. 

ടിദൈവത്തിന്‍൯ന്‍െറെ കോപം പ്രകടിപ്പിക്കാന്‍ 
അവനൊരു മാര്‍ഗ്ഗം കണ്ടെത്തി. അവരിലാരെ 
യും അവന്‍ ജീവനോടെവിട്ടില്ല. മാരകരോഗം 
കൊണ്ട്‌ അവനവരെ മരിക്കാന്‍ വിട്ടു. 

ഈജിപ്തിലെ സകല ആദ്യജാതസന്തതി 
കളെയും ദൈവംവധിച്ചു. ഹാമിന്‍റെറ കുടുംബ 
ത്തിലെ ആദ്യജാതരെ മുഴുവന്‍ അവന്‍ വധിച്ചു. 

ടാഅനന്തരം ഒരിടയനെപ്പോലെ ദൈവം യി 
സ്രായേലിനെ നയിച്ചു. കുഞ്ഞാടിനെ മരുഭൂമി 
യിലേക്കെന്നപോലെ അവന്‍ തന്‍െറ ജനത്തെ 
നയിച്ചു. 

5ടതന്‍െറ ജനതയെ സുരക്ഷിതമായി അവന്‍ 
നയിച്ചു. അവന്‍െറ ജനത്തിന്‌ ഭയക്കാനൊന്നു 
മുണ്ടായിരുന്നില്ല. അവരുടെ ശത്രുക്കളെ അവന്‍ 
ചെങ്കടലിലൊഴുക്കി. 

ട4ദൈവം തന്‍െറ ജനത്തെ അവന്‍െറ വിശുദ്ധ 
നാട്ടിലേക്കു നയിച്ചു, തന്‍െറ ശക്തികൊണ്ട്‌ 
അവന്‍ അവരെ പര്‍വ്വതത്തിലേക്കു നയിച്ചു. 

ട്മറ്റു ജനതകളെ ദൈവം ആ നാട്ടില്‍നിന്നും 
തുരത്തി. ഓരോ കുടുംബത്തിനും അവന്‍ ദേശ 
ത്തിന്‍റെ പങ്കുനല്‍കി. യിസ്രായേലിലെ ഓരോ 
ഗോത്രത്തിനും വസിക്കാന്‍ ദൈവം വസതി 
നല്‍കി. 

പക്ഷേ അവര്‍ അത്യുന്നതനായ ദൈവത്തെ 
പതീക്ഷിക്കുകയും അവനെ വ്യസനിപ്പിക്കുക 
യുംചെയ്തു. ദൈവത്തിന്‍െറ കല്പനകള്‍ അവ 
രനുസരിച്ചില്ല. 

ട്യിസ്രായേല്‍ജനത ദൈവത്തില്‍നിന്ന 
കന്നു. തങ്ങളുടെ പൂര്‍വ്വികരെപ്പോലെ തന്നെ 
അവര്‍ അവനെതിരായി. ചതിയന്‍വില്ലുപോ 
ലെ അവര്‍ ദിശകള്‍ മാറ്റി. 

58യിസ്രായേല്‍ജനത ഉന്നതസ്ഥലങ്ങള്‍ നിര്‍ 
മ്മിച്ച്‌ ദൈവത്തെ കോപാകുലനാക്കി. അവര്‍ 
വ്യാജദൈവങ്ങളുടെ പ്രതിമകളുണ്ടാക്കുകയും 
ദൈവത്തെ കോപിപ്പിക്കുകയും ചെയ്തു. 

ദൈവം ഇതുകേട്ട വളരെകോപിച്ചു. യി 
സ്രായേലിനെ അവന്‍ പൂര്‍ണ്ണമായും നിരാകരി 
ക്കുകയും ചെയ്തു! 

60ശീലോവിലെ വിശുദ്ധകൂടാരം അവന്‍ ഉപേ 
ക്ഷിച്ചു. ജനങ്ങള്‍ക്കിടയില്‍ ആ കൂടാരത്തിലാ 
യിരുന്നു ദൈവം വസിച്ചത്‌. 

61അന്യരാജ്യക്കാരെക്കൊണ്ട്‌ ദൈവം തന്‍െറ 
ജനതയെപിടിപ്പിച്ചു. ദൈവത്തിന്‍െറ “മനോ 
ഹര ആഭരണം” ശത്രുക്കളെടുത്തു. 

ദൈവം തന്‍െറ ജനത്തിനെതിരെ കോപം 
പ്രകടിപ്പിച്ചു. യുദ്ധത്തില്‍ അവര്‍മരിക്കാന്‍ അ 
വനിടയാക്കി. 
ചെറുപ്പക്കാര്‍ തീയില്‍ മരിച്ചു. അവര്‍ 
വിവാഹം കഴിക്കാനിരുന്ന പെണ്‍കുട്ടികള്‍ 
വിവാഹഗാനം പാടിയുമില്ല. 



































സങ്കീര്‍ത്തനങ്ങള്‍ 78:46-79:8 


പുരോഹിതന്മാര്‍ വധിക്കപ്പെട്ടു. പക്ഷേ, വി 
ധവകള്‍ അവര്‍ക്കുവേണ്ടി വിലപിച്ചില്ല. 

ടഅവസ്ധാനം, നമ്മുടെ യജമാനന്‍, ഉറക്കം 
വിട്ടു ഉണര്‍ന്നവനെപ്പോലെ, അധികം വീഞ്ഞു 
കുടിച്ച ഭടനെപ്പോലെ എഴുന്നേറ്റു. 

തന്‍െറ ശത്രുവിനെ ദൈവം തോല്ലിച്ചോടി 
ച്ചു. ദൈവം തന്‍െറ ശത്രുക്കളെ തോല്ലിക്കുകയും 
അവരെ എന്നെന്നേക്കും അപമാനിക്കുകയും 
ചെയ്തു. 

പക്ഷെ യോസേഫിന്‍െറ കുടുംബത്തെ 
ദൈവം നിരസിച്ചു. എഫ്രയീമിന്റെ കുടുംബ 
ത്തെ അവന്‍ സ്വീകരിച്ചില്ല. 

ഒഇല്ല, യെഹൂദയുടെ ഗോത്രത്തെദെവം തെ 
രഞ്ഞെടുത്തു. താന്‍ സ്നേഹിക്കുന്ന സീയോ 
ന്‍പര്‍വ്വതത്തെ അവന്‍ തെരഞ്ഞെടുത്തു. 

69ആ പര്‍വ്വതത്തിന്‍െറ നെറുകെയിൽ അവന്‍ 
തന്‍െറ വിശുദ്ധആലയം പണിതു. ഭൂമിയെപ്പോ 
ലെ എന്നെന്നേക്കും നിലനില്‍ക്കാനാണ്‌ ദൈവം 
തന്‍െറ വിശുദ്ധആലയം പണിതത്‌. 

ദാവീദിനെ തന്‍െറ വിശിഷ്ടദാസനായി 
ദൈവം തെരഞ്ഞെടുത്തു. 

വഅട്ടിന്‍കൂടുകള്‍ക്കു കാവല്‍ നില്‍ക്കൂകയാ 
യിരുന്നു ദാവീദ്‌. പക്ഷേ ദൈവം അവനെ ആ 
ജോലിയില്‍ നിന്നുമാറ്റി. തന്‍െറ ജനത്തെയും 
യാക്കോബിനന്‍െറ ജനത്തെയും ദൈവത്തിന്‍െറ 
സ്വത്തായ യിസന്രായേല്‍ജനതയെയും പരിപാ 
ലിക്കുന്നജോലി ദൈവം ദാവീദിനു നല്‍കി. 

നനിര്‍മ്മലഹൃദയത്തോടെ ദാവീദ്‌ അവരെ ന 
യിക്കുകയും ചെയ്തു. വളരെ വിവേകത്തോടെ 
അവന്‍ അവരെ നയിച്ചു. 























സങ്കീര്‍ത്തനം 79 

ആസ്ധാഫി ന്റെ സ്തോത്രഗാനങ്ങളിലൊന്ന്‌. 

ദൈവമേ, ചില വിദേശീയര്‍ നിന്‍െറ ജനത 
യോടു പോരടിക്കാന്‍ വന്നിരിക്കുന്നു. നിന്‍െറ 
വിശുദ്ധആലയത്തെ അവര്‍ തകര്‍ത്തു. യെരൂശ 
ലേമിനെ അവര്‍ നാശാവശിഷ്ടങ്ങളാക്കി. 

ശത്രു നിന്‍െറദാസന്മാരുടെ ശവങ്ങള്‍ കാട്ടു 
പക്ഷികൾക്കു തിന്നാനെറിഞ്ഞു കൊടുത്തു. നി 
ന്നെ അനുഗമിക്കുന്നവരുടെ ശവങ്ങള്‍ അവര്‍ 
കാട്ടുമൃഗങ്ങള്‍ക്കു ഭക്ഷിക്കാന്‍ എറിഞ്ഞു കൊടു 
ത്തു. 

3ദൈവമേ, രക്തം വെള്ളംപോലെയൊഴുകും 
വരെ ശത്രു നിന്‍െറ ജനത്തെവധിച്ചു. മൃതദേഹ 
ങ്ങള്‍ സംസ്കരിക്കാന്‍ ഒരുവനും അവശേഷി 
ചില്ല. 

ഞങ്ങള്‍ക്കു ചുറ്റുമുള്ള രാഷ്ട്രങ്ങള്‍ ഞങ്ങളെ 
അപമാനിച്ചു. ചുറ്റുമുള്ള ജനം ഞങ്ങളെ പരിഹ 
സിക്കുകയും അവ ജ്ഞാപാത്രമാക്കുകയും ചെ 
യ്തു. 

ദൈവമേ, നീ ഞങ്ങളോട്‌ എന്നെന്നേക്കും 
കോപിക്കുമോ? നിന്‍െറ കോപാവേശം എന്നും 
അഗ്നിപോല ജ്വലിച്ചു കൊണ്ടിരിക്കുമോ? 

ദൈവമേ, നിന്‍൯ന്‍െറെകോപം നിന്നെ അറിയാ 
ത്തരാഷ്ട്രങ്ങള്‍ക്കെതിരെ തിരിക്കേണമേ. നി 
ന്‍െറകോപം, നിന്‍െറനാമത്തെ ആരാധിക്കാത്ത 
വരുടെ നേര്‍ക്കു തിരിച്ചാലും. 

"ആ രാഷ്ട്രങ്ങള്‍ യാക്കോബിനെ തകര്‍ത്തു. 
യാക്കോബിനന്‍െറ രാജ്യത്തെ അവര്‍ തകര്‍ത്തു. 

ദൈവമേ, ഞങ്ങളുടെ പൂര്‍വ്വികരുടെ പാപ 
ങ്ങള്‍ക്ക്‌ ഞങ്ങളെ ശിക്ഷിക്കരുതേ. വേഗമാകട്ടെ, 
ഞങ്ങളില്‍ നിന്‍െറ കരുണകാട്ടിയാലും! ഞ 
ങ്ങള്‍ക്കു നിന്നെ വേണം! 














സങ്കീര്‍ത്തനങ്ങള്‍ 79:9-81:8 


ഞങ്ങളുടെ ദൈവവും രക്ഷകനുമായവനേ, 
ഞങ്ങളെ സഹായിച്ചാലും! അതു നിന്‍െറ നാമ 
ത്തെ മഹത്വപ്പെടുത്തും. നിന്‍െറ നാമത്തിന്‍റെ 
മഹത്വത്തിനായി ഞങ്ങളെ രക്ഷിക്കുകയും ഞ 
ങ്ങളുടെപാപങ്ങള്‍ മായ്ച്ചുകളയുകയും വേണ 
മേ. 

10മറ്റൂജനതകള്‍, “നിങ്ങളുടെ ദൈവമെ 
വിടെ? അവനു നിങ്ങളെ രക്ഷിക്കാനാവില്ലേ?” 
എന്നൊന്നും ചോദിക്കാനിടയാക്കരുതേ. ദൈവ 
മേ, ഞങ്ങള്‍ കാണ്കെ, അവരെ ശിക്ഷിച്ചാലും. 
നിന്‍െറദാസന്മാരെ വധിച്ചതിന്‌ അവരെ 
ശിക്ഷിച്ചാലും. 

വ്തടവുകാരനന്‍െറ മുരള്‍ച്ച കേട്ടാലും! ദൈവ 
മേ, നിന്‍െറ മഹാശക്തിയുപയോഗിച്ച്‌, മരണ 
ശിക്ഷയ്ക്കു വിധിക്കപ്പെട്ടവരെ രക്ഷിച്ചാലും. 











584 


10അതു പര്‍വ്വതങ്ങളെ മൂടി. വമ്പ൯ദേവദാരുമ 
രങ്ങള്‍ക്കുപോലും ഇതിന്‍െറ ഇലകള്‍ തണലേ 
കി. 

വ്രദ്ധ്യധരണ്യാഴിയോളം ഇതിന്‍െറ വള്ളികള്‍ 
പടര്‍ന്നു. യൂഫ്രട്ടീസൂനദിവരെ ഇതിന്‍െറ മുള 
കള്‍ നീണ്ടു. 

2ദൈവമേ, നിന്‍െറ “മുന്തിരിവള്ളി”യെ സം 
രക്ഷിക്കുന്ന മതിലുകള്‍ നീയെന്തിനു തകര്‍ത്തു? 
ഇപ്പോള്‍ അതിലേ കടന്നുപോകുന്നവരൊക്കെ 
മുന്തിരിപ്പഴങ്ങള്‍ പറിക്കുന്നു. 

കാട്ടുപന്നികള്‍ നിന്‍െറ “മുന്തിരിവള്ളി” ക്കു 
മേല്‍ നടക്കുന്നു. കാട്ടുമൃഗങ്ങള്‍ വന്ന്‌ ഇതിന്‍െറ 
ഇലകള്‍ തിന്നുന്നു. 

14സര്‍വ്ൃവശക്തനായ ദൈവമേ, തിരികെ 
വന്നാലും സ്വര്‍ഗ്ഗത്തിലിരുന്നു നിന്‍െറ “വള്ളി 








12ദൈവമേ ഞങ്ങളോടുചെയ്ത കാര്യങ്ങള്‍ 
ക്ക്ഞങ്ങള്‍ക്കു ചുറ്റുമുള്ള രാഷ്ട്രങ്ങളെ ഏഴുത 
വണ ശിക്ഷിച്ചാലും. നിന്നെ അപമാനിച്ചതിന്‌ 
അവരെ ശിക്ഷിച്ചാലും. 

ഞങ്ങള്‍ നിന്‍െറജനതയാകുന്നു. നിന്‍െറ 
ആട്ടിന്‍പറ്റത്തിലെ കുഞ്ഞാടുകളാകുന്നു 
ഞങ്ങള്‍. നിന്നെ ഞങ്ങള്‍ എന്നെന്നേക്കും വാഴ്‌ 
ത്തും. ദൈവമേ, നിന്നെ ഞങ്ങള്‍ എന്നേക്കും, 
എന്നെന്നേക്കും വാഴ്ത്തും. 


സങ്കീര്‍ത്തനം 80 
സംവിധായകന്‍. “കരാറിന്റെ ഥാല്ലിപ്പു ക്കള്‍” 
എന്ന ഈണത്തില്‍. ആസ്പാഫിന്റെ 
സ്തോത്രഗാനത്കളിലൊന്ന്‌. 
1യിസ്രായേലിന്‍െറ ഇടയാ, ദയവായി എ 
ന്നെ ശ്രവിച്ചാലും. യോസേഫിന്‍െറ ആടുകളെ 
(ജനങ്ങള്‍) നീ നയിക്കുന്നു. കെരുബുമാലാഖ 
കള്‍ക്കുമേല്‍ നീ രാജാവായി ഇരിക്കുന്നു. ഞ 

ങ്ങള്‍ നിന്നെ കാണട്ടെ. 

2യിന്രായേലിന്‍െറ ഇടയാ, നിന്‍െറ മഹിമ 
എഫ്രയീമിനും ബെന്യാമീനും മനശ്ശെയ്ക്കും കാ 
ട്ടിക്കൊടുക്കേണമേ. വന്ന്‌ ഞങ്ങളെ രക്ഷിച്ചാ 
ലും. 
ദൈവമേ, ഞങ്ങളെ വീണ്ടുംസ്വീകരിച്ചാലും. 
ഞങ്ങളെ സ്വീകരിച്ചാലും. ഞങ്ങളെ രക്ഷിച്ചാ 
ലും! 

സര്‍വ്വശക്തനായ ദൈവമായ യഹോവേ, 
നീയെപ്പോഴാണു ഞങ്ങളുടെ പ്രാര്‍ത്ഥനകള്‍ 
കേള്‍ക്കുക? നീ ഞങ്ങളോട്‌ എന്നെന്നേക്കും കോ 
പിച്ചിരിക്കുമോ? 

നിന്‍റെ ജനത്തിനുഭക്ഷിക്കാന്‍ നീ കണ്ണീരു 
നല്‍കിയിരിക്കുന്നു. അവരുടെ കണ്ണീരുനിറച്ച 
പാത്രങ്ങള്‍ നീ നിന്‍െറ ജനതയ്ക്കു നല്‍കിയിരി 
ക്കുന്നു. അതായിരുന്നവരുടെ ദാഹജലം. 

ഞങ്ങളെ നീഞങ്ങളുടെ അയല്‍രാജ്യക്കാര്‍ക്ക്‌ 
യുദ്ധലക്ഷ്യമാക്കി. ശത്രുക്കള്‍ ഞങ്ങളെ പരിഹ 
സിക്കുന്നു. 

"സര്‍വ്വശക്തനായ ദൈവമേ, ഞങ്ങളെ വീ 
ണ്ടും സ്വീകരിച്ചാലും. ഞങ്ങളെ സ്വീകരിച്ചാ 
ലും. ഞങ്ങളെ രക്ഷിച്ചാലും. 

പണ്ട്‌ നീഞങ്ങളെ വിശിഷ്ടമായൊരു ചെ 
ടിയെപ്പോലെ പരിഗണിച്ചിരുന്നു. നിന്‍െറ “മു 
ന്തിരിവള്ളി"യെ നീ ഈജിപ്തിനു പുറത്തേക്കു 
കൊണ്ടുവന്നു. മറ്റുജനങ്ങളെ ഈ ദേശത്തു നി 
ന്നും നീ തുരത്തി. നിന്‍െറ “മുന്തിരിവള്ളി”യെ 
ഇവിടെ നടുകയും ചെയ്തു. 

9“മുന്തിരിവള്ളി”ക്ക്‌ നീ നിലമൊരുക്കി. അതി 
നെറ വേരുകളെ നീ ബലപ്പെടുത്തി. വൈകാ 
തെ “മുന്തിരിവള്ളി” ദേശത്താകെ പടര്‍ന്നു. 




















യെ” നോക്കി പരിപാലിച്ചാലും. 

ദൈവമേ, നിന്‍െറ സ്വന്തംകൈകൊണ്ടു 
നട്ട “മുന്തിരിവള്ളി”യെ നോക്കിയാലും. നീ 
ഉയര്‍ത്തിയ ചെറുചെടിയെ* നോക്കിയാലും. 

1നിന്‍െറ്‌മുന്തിരിവള്ളി” ഉണങ്ങിയ ചാണ 
കംപോലെ തീയില്‍ ദഹിച്ചുപോയി. നിനക്കതി 
നോടു കോപമായിരുന്നു. നീയതു നശിപ്പിക്കു 
കയും ചെയ്തു. 

17ദൈവമേ, നിന്‍െറ വലതുഭാഗത്തുള്ള പുത്ര 
നുനേരെ നിന്‍െറകരം നീട്ടിയാലും. നീ ഉയര്‍ 
ത്തിയപുത്രനിലേക്കു നിന്‍െറകരം നീട്ടിയാലും. 

18അവനിനി നിന്നെ വിട്ടുപോകില്ല. അവന്‍ 
ജീവിക്കട്ടെ. നിന്‍െറനാമത്തെ അവന്‍ ആരാധി 
ക്കുകയും ചെയ്യും. 

19സര്‍വ്ൃശക്തനായ ദൈവമേ, ഞങ്ങളുടെയ 
ടുത്തേക്കു വന്നാലും. ഞങ്ങളെ സ്വീകരിച്ചാലും. 
ഞങ്ങളെ രക്ഷിച്ചാലും. 











സങ്കീര്‍ത്തനം 81 
സംവിധായകന്‌. ഗിത്തീത്തിന്ന്റെ അകമ്പ 
ടിയോടെ പാടേണ്ടത്‌. ആസ്ധാഫാിന്റെറെ 
ഗാനങ്ങളിലെൊന്ന്‌,. 

സന്തോഷത്തോടെ, നമ്മുടെ ശക്തിയായ 
ദൈവത്തിന്‌ പാട്ടുപാടുക. യാക്കോബിന്‍െറ 
ദൈവത്തിന്‌ ആഹ്ലാദിച്ച്‌ ആര്‍പ്പുവിളിക്കുക. 

2സംഗീതമാരംഭിക്കുക. തമ്പുരുമീട്ടുക, സ്വരമാ 
ധൂര്യമുള്ള വീണയും കിന്നരവും വായിക്കുക. 

3അമാവാസിയിലും നമ്മുടെ ഉത്സവമാരംഭി 
ക്കുന്ന പനര്‍ണ്ണമിയിലും ആണാടിനന്‍െറ കൊമ്പ്‌ 
ഈതുക. 

യിസ്രായേല്‍ജനതയ്ക്കൊരു നിയമമാണത്‌. 
ദൈവം യാക്കോബിന്‌ ആ കല്പന നല്‍കി. 

ഈജിപ്തില്‍നിന്നും മോചിപ്പിച്ചപ്പോള്‍ 
ദൈവം യോസേഫുമായി ഒരു കരാറുമുണ്ടാ 
ക്കി. ഈജിപ്തില്‍ ആ മനസ്സിലാകാത്ത ഭാഷ 
ഞങ്ങള്‍ കേട്ടു. 

ദൈവംപറയുന്നു, “നിന്‍െറ ചുമലില്‍നിന്നും 
ഞാന്‍ ഭാരമെടുത്തു. പണിക്കാരുടെകൂട താഴെ 
വയ്ക്കാന്‍ നിന്നെ ഞാനനുവദിച്ചു. 

"നീ കുഴപ്പത്തിലായിരുന്നു. നീ സഹായത്തി 
നായി വിളിക്കുകയും ഞാന്‍ നിന്നെ സ്വതന്ത്ര 
നാക്കുകയും ചെയ്തു. കൊടുങ്കാറ്റിലെ മേഘ 
ങ്ങളിലൊളിചിരുന്ന്‌ നിനക്കു ഞാന്‍ മറുപടി 
നല്‍കി. മെരീബാജലപ്രവാഹത്തില്‍വച്ച്‌ നി 
ന്നെഞാ൯ പരീക്ഷിച്ചു.” 

8എനന്‍െറജനമേ, എന്നെ ശ്രവിച്ചാലും.എനന്‍െറ 
കരാര്‍ ഞാന്‍ നിനക്കുതരാം. യിസ്രായേലേ, ദ 
യവായി എന്നെ ശ്രവിക്കുക. 

















ചെറുചെടി “മകന്‍” എന്നര്‍ത്ഥം. 


585 


9വിദേശികളാരാധിക്കുന്ന വ്യാജദൈവങ്ങളി 
ലൊന്നിനെയും ആരാധിക്കരുത്‌. 

യഹോവയായ ഞാനാകുന്നു നിങ്ങളുടെ 
ദൈവം. നിങ്ങളെ ഞാന്‍ ഈജിപ്തില്‍നിന്നു 
മോചിപ്പിച്ചു. യിസ്രായേലേ, വായ്‌ തുറക്കുക. 
അതു ഞാന്‍ നിറയ്ക്കും. 

വപക്ഷേ എന്‍െറജനം എന്നെശ്രവിച്ചില്ല. യി 
സ്രായേല്‍ എന്നെ അനുസരിച്ചില്ല. 

12അതിനാല്‍ അവരെ ഞാനവരുടെ ഇഷ്ട 
ത്തിനുവിട്ടു. യിസ്രായേല്‍ തോന്നിയതുപോ 
ലെ പ്രവര്‍ത്തിച്ചു. 

13എനന്‍െറജനം എന്നെ ശ്രവിക്കുകയും ഞാനാ 
ഗ്രഹിക്കുന്ന മാര്‍ഗ്ഗത്തില്‍ ജീവിക്കുകയും ചെ 
യ്തിരുന്നെങ്കില്‍ 

14അവരുടെ ശത്രുക്കളെ ഞാന്‍ തോല്ലിക്കുമാ 
യിരുന്നു. യിസ്രായേലിനു ദൂരിതമുണ്ടാക്കി യവ 
രെ ഞാന്‍ ശിക്ഷിക്കുമായിരുന്നു. 

15യഹോവയുടെ ശത്രുക്കള്‍ ഭയന്നു വിറയ്ക്കു 
മായിരുന്നു. അവരെന്നെന്നേക്കും ശിക്ഷിക്കപ്പെ 
ടുമായിരുന്നു. 

16തന്‍െറ ജനത്തിന്‌ ദൈവം ഏറ്റവുംനല്ല ഗോ 
തമ്പു നല്‍കുമായിരുന്നു. ആൃപ്തിയാകുംവരെ 
പാറ അവര്‍ക്ക്‌ തേന്‍ വിളമ്പുമായിരുന്നു. 


സങ്കീര്‍ത്തനം 82 

ആസ്ധാഫി ന്റെ സ്തോത്രഗാനങ്ങളിലൊന്ന്‌. 

ദൈവം ദേവസഭയില്‍ നില്‍ക്കുകയാണ്‌. 
ദേവന്മാരുടെ ആ സഭയില്‍ ന്യായാധിപനാണ 
വന്‍. 

2ദൈവംപറയുന്നു, “എത്രകാലം നിങ്ങള്‍ അ 
ന്യായമായി വിധി കല്പിക്കും? എത്രകാലം നി 
ങ്ങള്‍ ദുഷ്ടന്മാരെ ശിക്ഷിക്കാതെ വിടും? 

ദരിദ്രരെയും അനാഥരെയും പ്രതിരോധിക്കു 
ക.ആദരിദ്രരൂടെ അവകാശങ്ങള്‍ സംരക്ഷിക്കുക. 

ആ പാവം നിസ്റ്റഹായരെ സഹായിക്കുക. 
അവരെ ദൂഷ്ടന്മാരില്‍നിന്നും രക്ഷിക്കുക. 

എന്താണു സംഭവിക്കുന്നതെന്ന്‌ അവരറിയു 
ന്നില്ല അവര്‍ക്കുമനസ്സിലാകുന്നില്ല! തങ്ങളെന്താ 
ണു ചെയ്യുന്നതെന്ന്‌ അവരറിയുന്നില്ല. അവരു 
ടെലോകം അവര്‍ക്കു ചുറ്റും വീഴുന്നു!” 

ഞാന്‍ (ദൈവം)പറയുന്നു, “നിങ്ങള്‍ ദേവ 
ന്മാരാകുന്നു. അത്യുന്നതനായ ദൈവത്തിന്‍െറ 
പുത്രന്മാരാണു നിങ്ങള്‍. 

പക്ഷേ നിങ്ങള്‍ മരിക്കും, എല്ലാ മനുഷ്യരെ 
യും പോലെ തന്നെ. മറ്റെല്ലാനേതാക്കളെയും 
പോലെ നിങ്ങള്‍ മരിക്കും.” 

ദൈവമേ എഴുന്നേറ്റാലും! നീ ന്യായാധിപ 
നായാലും! ദൈവമേ, എല്ലാ രാഷ്ട്രങ്ങള്‍ക്കും 
നീ നായകനായാലും! 








സങ്കീര്‍ത്തനം 83 

ആസ്ാഫിഒ൯റ സ്തോത്രഗാനങ്ങളിചെൊന്ന്‌. 

ദൈവമേ, നിശബ്ദമായിരിക്കരുതേ! നിന്‍െറ 
ചെവികള്‍ മൂടരുതേ! ദൈവമേ, എന്തെങ്കിലും 
പറഞ്ഞാലും. 

ദൈവമേ, നിന്‍െറ ശത്രുക്കള്‍ നിനക്കെതിരെ 
ഗൂഡാലോചന നടത്തുന്നു. വൈകാതെ അവര്‍ 
ആക്രമിക്കുകയും ചെയ്യും. 

3നിന്‍െറജനതയ്ക്കെതിരെ അവര്‍ ഗൂഡാലോ 
ചന നടത്തുന്നു. നീ സ്നേഹിക്കുന്നവര്‍ക്കെ 
തിരെ നിന്‍െറശത്രുക്കള്‍ പദ്ധതികള്‍ചര്‍ച്ച ചെ 
മുന്നു. 

ദ്ശത്രുക്കള്‍ പറയുകയാണ്‌, “വരിക, നമുക്കവ 
രെ പൂര്‍ണ്ണമായും നശിപ്പിക്കാം. അപ്പോളാരും 








സങ്കീര്‍ത്തനങ്ങള്‍ 81:9-84:3 


“യിസ്രായേല്‍” എന്നനാമം ഒരിക്കലും ഓര്‍മ്മിക്കു 
കയില്ല.” 

ദൈവമേ, അവരെല്ലാം ഒത്തുകൂടി നിനക്കും 
നീ ഞങ്ങളുമായുണ്ടാക്കിയ കരാറിനും എതിരെ 
പോരാടുകയാണ്‌. 

ആ ശത്രുക്കളെല്ലാം ചേര്‍ന്നു ഞങ്ങളോട്‌ 
എതിരിടുന്നു. അതായത്‌, ഏദോം, യിശ്മായേ 
ല്‍ജനത, മോവാബുകാര്‍, ഹാഗാരിന്‍െറ പിന്‍ 
ഗാമികൾ, ബിബ്ലോയര്‍, അമ്മോന്യര്‍, അമാ 
ലേക്യര്‍,ഫെലിസ്ത്ൃര്‍, ടൈര്‍നിവാസികള്‍ എ 
ന്നിവര്‍. അവരെല്ലാം ഞങ്ങളോടേറ്റുമൂട്ടാ൯ന്‍ ഒ 
ന്നിച്ചു. 

&അസ്സിര്യാക്കാര്‍പോലും അവരോടു ചേര്‍ന്നു. 
ലോത്തിന്‍റെ പിന്‍ഗാമികളെ അവര്‍ അതിശ 
ക്തരാക്കി. 

ദൈവമേ, നീ മിദ്യാനെയും കീശോന്‍ നദീ 
തീരത്ത്‌ സീസരയെയും യാബീനെയും തോല്ലി 
പൃതുപോലെ ശത്രുവിനെ തോല്ലിച്ചാലും. 

10ഏന്‍൯-ദോരില്‍ നീ അവരെതോല്ലിച്ചു. അവ 
രുടെ മൃതദേഹങ്ങള്‍ നിലത്തു കിടന്നളിഞ്ഞു. 

ദൈവമേ, ശത്രുവിന്‍െറ നേതാക്കളെ തോ 
ല്ലിച്ചാലും. ഒരേബിനോടും സേബിനോടും നീ 
ചെയ്തതുപോലെ ചെയ്താലും. സേബഹി 








നോടും സല്‍മുന്നായോടും നീ ചെയ്തതു 
ചെയ്താലും. 
2ദെവമേ, അവര്‍ ഞങ്ങളെ നിന്‍െറ 


ദേശത്തുനിന്നും ഓടിക്കാനാഗ്രഹിക്കുന്നു! 

മകാറ്റില്‍ പറക്കുന്ന ഓടല്‍പോലെ അവരെ 
ആക്കിത്തീര്‍ക്കുക. കാറ്റ്‌ വയ്ക്കോല്‍ ചിതറിക്കു 
ന്നതുപോലെ അവരെ ചിതറിച്ചാലും. 

14വനത്തെ അഗ്നി ദഹിപ്പിക്കുന്നപോലെ, 
കുന്നിനെ കാട്ടുതീദഹിപ്പിക്കുമ്പോലെ ശത്രു 
വിനെ നശിപ്പിച്ചാലും. 

1ദൈവമേ, കൊടുങ്കാറ്റില്‍ പൊടിയെന്ന 
പോലെ അവരെ തുരത്തിയാലും. ചുഴലിക്കാറ്റി 
നെപ്പോലെ അവരെ ഭയപ്പെടുത്തി പറപ്പിച്ചാ 
ലും. 

1ദൈവമേ, തങ്ങള്‍ ദുര്‍ബ്ബലരാണെന്നു ബോ 
ധ്യമാകത്തക്കവിധം അവരെ പഠിപ്പിച്ചാലും. അ 
പ്പോളവര്‍ നിന്‍െറ നാമത്തെ ആരാധിക്കുവാന്‍ 
ഇഷ്ടപ്പെടും! 

17ദൈവമേ, അവരെ ഭയപ്പെടുത്തി എന്നെ 
ന്നേക്കും ലജ്ജിതരാക്കിയാലും. അവരെ അപമാ 
നിക്കുകയും നശിപ്പിക്കുകയും ചെയ്താലും. 

18അപ്പ്യോള്‍, നീയാണു ദൈവമെന്ന്‌ അവരറി 
യും. നിന്‍െറനാമം യഹോവ എന്നാണെന്നവ 
രറിയും. അത്യുന്നത ദൈവമായ നീയാണ്‌ മുഴു 
വന്‍ ലോകത്തിന്‍െറയും ദൈവമെന്ന്‌ അവര 
റിയും! 














സങ്കീര്‍ത്തനം 84 
സംവിധായകന്‍. ഗിത്തിത്തിന്റെ അകമ്പ 
ടിയോടെ പാടേണ്ടത്‌. കോരഹുകുടുംബ 
ത്തിന്റെ ഒരു സ്തോത്രഗീതം. 

1സര്‍വ്വശക്തനായ യഹോവേ, നിന്റ ആല 
യം അതിമനോഹരമാണ്‌. 

യഹോവേ, നിന്‍െറ ആലയത്തില്‍ കയറാ 
നൂള്ളകാത്തിരിപ്പ്‌ എനിക്കസഹ്യം. ഞാനത്രമാ 
ത്രം ആകാംക്ഷാഭരിത൯! എന്‍െറ എല്ലാ അവയ 
വങ്ങളും ജീവിക്കുന്ന ദൈവത്തോടൊപ്പമായി 
രിക്കാന്‍ കൊതിക്കുന്നു. 

സര്‍വ്വശക്തനായ യഹോവേ, എന്‍െറ രാജാ 
വേ, എന്‍െറെദൈവമേ, പക്ഷികള്‍പോലും നി 
നന്‍െറആലയത്തില്‍ ഇടം കണ്ടെത്തിയിരിക്കുന്നു. 











സങ്കീര്‍ത്തനങ്ങള്‍ 84:4-86:12 


നിന്‍െറ യാഗപീഠത്തിന്നരികെ അവ അവയു 
ടെ കൂടുകള്‍ കൂട്ടുന്നു. അവിടെ അവയ്ക്കു കു 
ഞ്ഞുങ്ങളുമുണ്ടായിരിക്കുന്നു. 

നിന്‍െറ ആലയത്തില്‍ വസിക്കുന്നവര്‍ ഭാഗ്യ 
വാന്മാര്‍. അവര്‍ നിന്നെ സ്തുതിച്ചുകൊണ്ടേയി 
രിക്കുന്നു. 

തങ്ങളുടെ മനസ്സില്‍ ഗാനങ്ങളുമായി നി 
നെറ ആലയത്തിലെത്തുന്നവര്‍ സന്തുഷ്ടർ! 

ദൈവം നീരുറവകള്‍പോലെ സൃഷ്ടിച്ച ബാ 
കാതാഴ്വരയിലൂടെ അവര്‍ സഞ്ചരിക്കുന്നു. ശര 
ത്കാലമഴ ജലാശയങ്ങളെ ഉണ്ടാക്കുന്നു. * 

ജനം, തങ്ങള്‍ ദൈവത്തെ കാണാനിരിക്കുന്ന 
സീയോനിലേക്കുള്ള മാര്‍ഗ്ഗത്തില്‍ പട്ടണത്തില്‍ 
നിന്നും പട്ടണത്തിലേക്കു സഞ്ചരിച്ചു. 

സര്‍വ്വശക്തനായ ദൈവമായ യഹോവേ, 
എന്‍െറ പ്രാര്‍ത്ഥന കേട്ടാലും. യാക്കോബിനന്‍െറ 
ദൈവമേ, എന്നെശ്രവിച്ചാലും. 

ദൈവമേ, ഞങ്ങളുടെ സംരക്ഷകനെ രക്ഷി 
ച്ചാലും. നിന്‍െറ അഭിഷിക്തനോടു കാരുണ്യം 
കാട്ടിയാലും. 

10ഒരു ദിവസം നിന്‍െറ ആലയത്തില്‍ കഴിയു 
കയെന്നത്‌ മറ്റെവിടെയെങ്കിലും ആയിരം ദിവ 
സം കഴിയുന്നതിലും ഭേദമാണ്‌. എനെറെ ദൈവ 
ത്തിന്‍റെ ആലയത്തിനന്‍െറ കവാടത്തിങ്കല്‍ നി 
ല്‍ക്കുന്നത്‌ ദുഷ്ടന്‍െറ വീട്ടിനുള്ളില്‍ വസിക്കു 
ന്നതിലും ശ്രേഷ്ഠമാണ്‌. 

11യഹോവയാകുന്നു നമ്മുടെ സംരക്ഷകനും 
തേജസ്സേറിയ രാജാവും.* ദൈവം നമ്മെ ദയയും 
മഹിമയും കൊണ്ടനുഗ്രഹിക്കുന്നു. തന്നെ അനു 
സരിക്കുന്ന ഭക്തര്‍ക്കുയഹോവ നല്ലതെല്ലാം നല്‍ 
കുന്നു. 

12സര്‍വൃശക്തനായ യഹോവേ, നിന്നില്‍ വി 
ശ്വസിക്കുന്നവര്‍ യഥാര്‍ത്ഥത്തില്‍ സന്തുഷ്ടർ! 

















സങ്കീര്‍ത്തനം 85 
സംവിധായകന്‌. കോരഹുകൂടുംബത്തിന്െ്റ 
ഒരു സ്തുതിഗീതം. 
1യഹോവേ, നിന്‍െറ രാജ്യത്തോടു ദയ കാട്ടി 
യാലും. യാക്കോബിന്‍െറ ജനം ഒരു വിദേശരാ 
ജൃത്തു പ്രവാസികളായിരിക്കുന്നു. അവരെ 
സ്വരാജ്യത്തേക്കു തിരികെ കൊണ്ടുവന്നാലും. 
യഹോവേ, നിന്‍െറ ജനത്തോടു പൊറുത്താ 
റും! അവരുടെ പാപങ്ങള്‍ മായ്ച്ചുകളഞ്ഞാ 

റം. 
യഹോവേ, കോപത്തിനു വിരാമമിട്ടാലും. 
കോപാവേശമരുതേ. 

ഞങ്ങളുടെ ദൈവവും രക്ഷകനുമായവനേ, 
ഞങ്ങളോടുള്ള കോപമവസാനിപ്പിക്കുകയും 
ഞങ്ങളെ വീണ്ടും സ്വീകരിക്കുകയും ചെയ്യേ 
ണമേ 

ടനീ ഞങ്ങളോട്‌ എന്നെന്നേക്കും കോപിച്ചിരി 
ക്കുമോ? 

ദയവായി ഞങ്ങളെ പുനരുദ്ധരിച്ചാലും! നി 
ന്‍െറജനത്തെ സന്തുഷ്ടരാക്കിയാലും. 

യഹോവേ, ഞങ്ങളെ രക്ഷിക്കുകയും നീ ഞ 
ങ്ങളെ സ്നേഹിക്കുന്നുവെന്ന്‌ കാട്ടിത്തരികയും 
ചെയ്താലും. 

യഹോവയായ ദൈവം പറഞ്ഞതു ഞാന്‍ 
കേട്ടു. തന്‍െറ ജനത്തിനും വിശ്വസ്തഭക്തര്‍ക്കും 


ലവ 
ലവ 











ശരത്കാല .... ഉണ്ടാക്കുന്നു അഥവാ “ഗുരു അനുഗ്രഹ 
ങ്ങള്‍ നല്‍കുന്നു.” ഗുരു എന്നത്‌ ദൈവം എന്ന്‌ 
അര്‍ത്ഥമായേക്കാം. 
സംരക്ഷകനും ... 
എന്നര്‍ത്ഥം. 


രാജാവും “സൂര്യനും കവചവും” 


586 


സമാധാനമുണ്ടാകുമെന്ന്‌ അവന്‍ പറഞ്ഞു. അ 
തിനാല്‍ അവര്‍ തങ്ങളുടെ ബുദ്ധികെട്ട ജീവി 
തരീതിയിലേക്കു തിരിയരൂത്‌. 
9തനന്‍െറ ഭക്തരെ ദൈവം താമസിയാതെ രക്ഷ 
പ്പെടുത്തും. ഞങ്ങള്‍ ഞങ്ങളുടെ ദേശത്ത്‌ വൈ 
കാതെ മഹിമയോടെ ജീവിക്കും. 
109ദൈവത്തിന്‍െറ പരമാര്‍ത്ഥസ്നേഹം അവ 
ന്‍െറ ഭക്തര്‍ക്കു ലഭിക്കും. നന്മയും സമാധാനവും 
ചുംബനമായി അവര്‍ക്കു ലഭിക്കും. 
വ്ഭൂമിയിലെ മനുഷ്യര്‍ ദൈവത്തിന്‍െറ വിശ 
സ്തരാകും, സ്വര്‍ഗ്ഗസ്ഥനായ ദൈവം അവരോ 
ടു നന്മ പുലര്‍ത്തുകയും ചെയ്യും. * 
12യഹോവ നമുക്കു പലനന്മകളും നല്‍കും. 
ഭൂമി ധാരാളം നല്ല വിളവുകളുമുണ്ടാക്കും. 
13നന്മകള്‍ ദൈവത്തിനു മുമ്പായി പോകും, 
അത്‌ അവനു വഴിയൊരുക്കുകയും ചെയ്യും. 











സങ്കീര്‍ത്തനം 86 
ദാവ്വീദിഒന്്റ പ്രാര്‍ത്ഥന. 

ഞാന്‍ ദരിദ്രനും, നിസ്സറഹായനുമാകുന്നു. യ 
ഹോവേ, എന്നെ ശ്രവിക്കുകയും എനന്‍െറപ്രാര്‍ 
ത്ഥനയ്ക്കു മറുപടി നല്‍കുകയും ചെയ്താലും. 

യഹോവേ, ഞാന്‍ നിന്‍െറഭക്തന്‍, ദയവായി 
എന്നെ സംരക്ഷിച്ചാലും! ഞാന്‍ നിന്‍െറ 
ദാസന്‍. നീയെന്‍റെ ദൈവം. ഞാന്‍ നിന്നില്‍ 
ആശ്രയിക്കുന്നു. അതിനാലെന്നെ രക്ഷിച്ചാലും. 

3എന്‍െറ യജമാനനേ, എന്നോടു കാരുണ്യം 
കാട്ടിയാലും. പകല്‍മുഴുവ൯ ഞാന്‍ നിന്നോടു 
പ്രാര്‍ത്ഥിക്കുകയായിരുന്നു. 

യജമാനനേ,എന്‍ന്‍ററ ജീവിതം ഞാന്‍ നിന്‍െറ 
കൈകളിലേല്ലിക്കുന്നു. എന്നെ സന്തുഷ്ടനാ 
ക്കിയാലും. ഞാന്‍ നിന്‍െറ ദാസന്‍. 

യജമാനനേ, നീ നീതിമാനും ദയാപൂര്‍ണ്ണനു 
മാകുന്നു. നിന്‍െറജനം നിന്‍െറ സഹായം തേടു 
ന്നു. നീ പരമാര്‍ത്ഥമായും അവരെ സ്നേഹിക്കു 
ന്നു. 

യഹോവേ, എന്‍െറപ്രാര്‍ത്ഥനകേട്ടാലും. കാ 
രുണ്യത്തിനായുള്ള എന്‍െറ പ്രാര്‍ത്ഥന ശ്രവി 
ച്ചാലും. 

യഹോവേ, എന്‍െറ ദുരിതകാലത്ത്‌ ഞാന്‍ 
നിന്നോടു പ്രാര്‍ത്ഥിക്കുന്നു. നീയെനിക്കു മറുപ 
ടിനല്‍കുമെന്ന്‌ എനിക്കറിയാം! 

ദൈവമേ, നിന്നെപ്പോലെ മറ്റാരുമില്ല. നീ 
ചെയ്തിരിക്കുന്നതുപോലെ ചെയ്യാന്‍ മറ്റാര്‍ക്കും 
കഴിയുകയില്ല. 

9യജമാനനേ, നീ എല്ലാവരെയും സൃഷ്ടിച്ചു. 
എല്ലാവരും നിന്നെ ആരാധിക്കുന്നതിനു വരുമാ 
റാകട്ടെ. എല്ലാവരും നിന്‍െറ നാമം മഹത്ത്വപ്പെ 
ടുത്തട്ടെ. 

1ദൈവമേ, നീ മഹാനാകുന്നു! നീ അത്ഭുത 
ങ്ങള്‍പ്രവര്‍ത്തിക്കുന്നു! നീ, നീ മാത്രമാണ്‌ ദൈ 
വം! 

11യഹോവേ, നിന്‍െറമാര്‍ഗ്ഗങ്ങള്‍ എന്നെ പഠി 

ച്ചാലും. ഞാ൯ നിന്‍െറ സത്യങ്ങള്‍ അനുസ 
രിക്കുകയും ചെയ്യാം. നിന്നെ ആരാധിക്കുന്നത്‌ 
എന്‍െറ ജീവിതത്തിലെ പരമപ്രാധാന കാര്യമാ 
ക്കുന്നതിന്‌ എന്നെ സഹായിച്ചാലും. 

2എനന്‍്റെ യജമാനനായ ദൈവമേ, പൂര്‍ണ്ണ 
ഹൃദയത്തോടെ ഞാന്‍ നിന്നെ വാഴ്ത്തുന്നു. ന 
ന്‍െറനാമത്തെ എന്നെന്നേക്കും ഞാ൯ ആദരി 
ക്കും! 




















ഭൂമിയിലെ ... ചെയ്യും “വിശ്വസ്തത നിലത്തു നിന്നും 
വപൊട്ടിമുളയ്ക്കും. നന്മ ആകാശത്തു നിന്നും താഴേക്കു 
നോക്കുകയും ചെയും” എന്നു വാച്യാര്‍ത്ഥം. 


587 


13ദൈവമേ, നിനക്കെന്നോടു മഹത്തായ കാരു 
ണ്യവും സ്നേഹവുമാണുള്ളത്‌. പാതാളത്തില്‍ 
നിന്നും എന്നെ രക്ഷിക്കേണമേ. 

14ദൈവമേ, അഹങ്കാരികള്‍ എന്നെ ആക്രമി 
ക്കുന്നു. ക്രൂരന്മാരുടെ ഒരുസംഘം എന്നെ കൊ 
ല്ലാന്‍ശ്രമിക്കുന്നു. അവര്‍ നിന്നെ ബഹുമാനിക്കു 
ന്നുമില്ല. 

പ്രഭോ നീ ദയാവാനായ, കാരുണ്യനിധി 
യായ ദൈവം. നീ ക്ഷമാശീലനും വിശ്വസ്തനും 
നിറയെ സ്നേഹമുള്ളവനും ആകുന്നു. 

1ദൈവമേ, നീയെന്നെ ശ്രവിക്കുന്നുവെന്നും 
എന്നോടു കരുണ കാട്ടുന്നുവെന്നും കാണിച്ചു 
തന്നാലും. ഞാന്‍ നിന്‍െറദാസന്‍. എനിക്കു കരു 
ത്തുതന്നാലും. ഞാന്‍ നിന്‍െറ ദാസന്‍. എന്നെ 
രക്ഷിച്ചാലും! 

17ദൈവമേ, നീയെന്നെ സഹായിക്കുമെന്നതി 
നുള്ള ഒരടയാളം എനിക്കുനല്‍കിയാലും.എന്‍െറ 
ശത്രുക്കള്‍ ആ അടയാളം കണ്ട്‌ നിരാശരാകട്ടെ. 
നീയെന്‍െറ പ്രാര്‍ത്ഥന കേട്ടുവെന്നും എന്നെ 
സഹായിക്കുമെന്നും അതു തെളിയിക്കും. 





സങ്കീര്‍ത്തനം 87 

കോരഹുകുടുംബത്തിന്റ്റെ ഒരു സ്തുതിഗീതം. 

യെരൂശലേമിലെ വിശുദ്ധകുന്നുകളില്‍ ദൈ 
വം തന്‍െറ ആലയംപണിതു. 

യിസ്രായേലിലെ മറ്റേതു സ്ഥലത്തെക്കാളും 
സീയോനന്‍െറ കവാടങ്ങളെ യഹോവ സ്നേഹി 
ക്കുന്നു. 

ദൈവത്തിന്‍െറ നഗരമേ, ജനം നിന്നെപ്പറ്റി 
അത്ഭൂുതകാര്യങ്ങള്‍ പറയുന്നു. 

4്ദൈവം തന്‍െറ ജനത്തിന്‍റെ മുഴുവന്‍ പട്ടിക 
സൂക്ഷിക്കുന്നു. അവരില്‍ ചിലര്‍ ഈജിപ്തിലും 
ബാബിലോണിലുമാണ്‌. ചിലര്‍ ഫെലിസ്ത്യ 
യിലും ടൈറിലും എത്യോപ്യയില്‍ പോലും 
ജനിച്ചു. 

ടസീയോനില്‍ ജനിച്ച സകലരെയും ദൈവം 
അറിയുന്നു. അത്യുന്നതനായദൈവമാകുന്നു ആ 
നഗരം സൃഷ്ടിച്ചത്‌. 

ദൈവം തന്‍െറ ജനത്തിന്‍െറ മുഴുവന്‍ പട്ടിക 
സൂക്ഷിക്കുന്നു. ഓരോരുത്തനും ജനിച്ചതെവി 
ടെയെന്ന്‌ അവനറിയുന്നു. 

മത്സവദിനങ്ങളാഘോഷിക്കാ൯ന്‍ ദൈവത്തി 
ന്‍െറജനത യെരുശലേമിലേക്കുപോകുന്നു. അ 
വര്‍ അതീവസന്തുഷ്ടര്‍. അവര്‍പാടുകയും ന്മ 
ത്തം വയ്ക്കുകയും ചെയ്യുന്നു. അവര്‍ പറയുന്നു, 
“എല്ലാനന്മകളും യെരൂശലേമില്‍ നിന്നും വരു 
ന്നു.” 








സങ്കീര്‍ത്തനം 88 
കോരഹുകുടുംബത്തിന്റെ ഒരു സ്തുതി 
ഗീതം. സംവിധായകന്‍, വേദനാകരമായ ഒരു 
രോഗത്തെച്ഛറ്റ? എസ്രാഹ്യനായ ഹേമാന്റെ 
ഒരു ധ്യാനഗീതം. 
യഹോവയായ ദൈവമേ, നീയെനന്‍െറ രക്ഷ 
കനാകുന്നു. പകലും രാത്രിയും ഞാന്‍ നിന്നോ 

ടു പ്രാര്‍ത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. 

2എന്‍െറ പ്രാര്‍ത്ഥനകള്‍ക്കു കാതുകൊടുത്താ 
ലും. എന്‍െറ ദയായാചനകള്‍ക്കു കാതു നല്‍കി 
യാലും. 

എന്റെറ പ്രാണനുണ്ടായിരിക്കുന്ന ഈ വേദന 
തന്നെ ധാരാളമാണ്‌! വൈകാതെ ഞാന്‍ മരിക്കും. 

ജനം എന്നെ ഇപ്പോള്‍ത്തന്നെ മരിച്ച ഒരുവ 
നെപ്പോലെ, ജീവിക്കാനാകാത്തത്ര ദുര്‍ബലനാ 
യവനെപ്പോലെ കരുതുന്നു. 











സങ്കീര്‍ത്തനങ്ങള്‍ 86:13-89:4 


എന്നെ മരിച്ചവര്‍ക്കിടയില്‍ പരതിയാലും. 
കല്ലറയില്‍ കിടക്കുന്ന ഒരു ശവം പോലെ, നീ 
മറന്നുപോയ ഒരു പരേതനെപ്പോലെ, നിന്‍െറ 
പരിചരണത്തില്‍നിന്നും നിന്നില്‍നിന്നും മുറി 
ചുമാറ്റിയവനെപ്പോലെയാണു ഞാന്‍. 

നീയെന്നെ നിലത്തുള്ള ആ കുഴിയിലിട്ടു. 
അതെ, നീയെന്നെ ആ ഇരുട്ടിലേക്കു തള്ളി. 

"ദൈവമേ, നീ എന്നോടുകോപിച്ചിരുന്നു. നീ 
എന്നെ ശിക്ഷിക്കുകയും ചെയ്തു. 

8സുഹൃത്തുക്കള്‍ എന്നെ കൈവെടിഞ്ഞു. ഒരു 
പുറജാതിക്കാരനെപ്പോലെ എല്ലാവരും എന്നെ 
ഒഴിവാക്കുന്നു. ഞാ൯ വീട്ടില്‍ പൂട്ടിയിടപ്പെട്ടി 
രിക്കുന്നു. എനിക്കു പുറത്തു കടക്കാനാവില്ല. 

“എന്‍റ യാതനകളെക്കുറിച്ചു കരഞ്ഞ്‌ എ 
നന്‍െറകണ്ണുകള്‍ വേദനിക്കുന്നു. യഹോവേ, 
ഞാന്‍ സ്ഥിരമായി നിന്നോടു പ്രാര്‍ത്ഥിക്കുന്നു! 
എന്‍റ കൈകളുയര്‍ത്തി നിന്നോടു ഞാന്‍ 
പ്രാര്‍ത്ഥിക്കുന്നു. 

10 യഹോവേ, മരിച്ചവര്‍ക്കായി നീ അത്ഭുത 
ങ്ങള്‍ചെയ്യുന്നോ? മരിച്ചവര്‍ എഴുന്നേറ്റുനിന്നെ 
സ്തുതിക്കുമോ? ഇല്ല! 

1കല്പറകളില്‍ കിടക്കുന്ന പരേതര്‍ക്ക്‌ നിന്‍െറ 
സ്നേഹത്തെപ്ഛറ്റി പറയാനാവില്ല. മരിച്ചവരു 
ടെലോകത്തുള്ള പരേതര്‍ക്ക്‌ നിന്‍െറ വിശ്വസ്ത 
തയെപ്പറ്റി പറയാനാവില്ല. 

ഇരുട്ടില്‍ കിടക്കുന്ന പരേതര്‍ക്ക്‌ നിന്‍െറ 
അത്ഭുതപ്രവൃത്തികള്‍ കാണാനാവില്ല. മറക്ക 
പ്പെട്ടവരുടെ ലോകത്തെ പരേതര്‍ക്ക്‌ നിന്‍െറ 
നന്മയെപ്പറ്റി പറയാനാവില്ല. 

യഹോവേ, ഞാന്‍ നിന്‍െറെസഹായം തേടു 
ന്നു!എന്നുംഅതിരാവിലെ ഞാന്‍ നിന്നോടു പ്രാ 
ര്‍ത്ഥിക്കുന്നു. 

14യഹോവേ, നീയെന്നെ ഉപേക്ഷിച്ചതെന്തി 
ന്‌? നീയെന്നെ ശ്രവിക്കാതിരിക്കുന്നതെന്തുകൊ 
ണ്ട്‌? 

1“ചെറുപ്പംമുതല്‍ക്കുതന്നെ ഞാന്‍ ദുര്‍ബലനും 
രോഗിയുമായിരുന്നു. നിന്‍റെ കോപത്തിനു 
ഞാനിരയായി. ഞാന്‍ നിസ്സഹായന്‍. 

1യേഹോവേ, നീയെന്നോടു കോപിച്ചിരുന്നു. 
ശിക്ഷ എന്നെ കൊല്ലുകയും ചെയ്യുന്നു. 

17നോവുകളും വേദനകളും എപ്പോഴും എനി 
ക്കുണ്ട്‌. വേദനകളിലും നോവുകളിലും ഞാന്‍ 
മുങ്ങിപ്പോവുകയാണെന്നെനിക്കു തോന്നുന്നു. 

18യഹോവേ, എന്‍െറ മുഴുവന്‍ സുഹൃത്തുക്ക 
ളെയുംസ്നേഹിതരെയും നീ എന്നില്‍നിന്ന്‌ എ 
ടുത്തുമാറ്റി. എന്നോടൊപ്പം ഇരുട്ടുമാത്രം അവ 
ശേഷിച്ചു. 














സങ്കീര്‍ത്തനം 89 
എസ്രാഹ്യനായ ഏഥാന്െറ ഒരു 
ധ്യാനഗീതം. 

യഹോവയുടെ സ്നേഹത്തെപ്പറ്റി ഞാന്‍ എ 
ന്നെന്നും പാടും. അവന്‍െറ വിശ്വാസ്യതയെപ്പ 
റ്റി ഞാനെന്നെന്നും പാടും! 

യഹോവേ, നിന്‍െറ നിത്യസ്നേഹത്തില്‍ 
ഞാന്‍ സത്യമായും വിശ്വസിക്കുന്നു. നിന്റെ 
വിശ്വസ്തത ആകാശം പോലെ നിത്യമാകുന്നു! 
3ദൈവം പറഞ്ഞു, “എനെറെ അഭിഷിക്തരാജാ 
വുമായി ഞാനൊരു കരാറുണ്ടാക്കി. എന്‍െറ 
ദാസനായ ദാവീദിനോടു ഞാനൊരു വാഗ്ദാ 
നം ചെയ്തു: 

ദ്രാവീദേ,നിന്‍െറ പിന്‍ഗാമികളെ ഞാനെ 
ന്നും നിലനിര്‍ത്തും. നിന്‍െറ രാജ്യത്തെ ഞാനെ 
ന്നെന്നും നിലനിര്‍ത്തും.” 








സങ്കീര്‍ത്തനങ്ങള്‍ 89:5-46 


യഹോവേ, നീ അത്ഭുതങ്ങള്‍ പ്രവര്‍ത്തിക്കു 
ന്നു. സ്വര്‍ഗ്ഗങ്ങള്‍ അതിനു നിന്നെ സ്തുതി 
ക്കുന്നു. ജനത്തിനു നിന്നെ ആശ്രയിക്കാം. വിശു 
ദ്ധന്മാരുടെ സഭ ഇതെല്പറ്റിപാടുന്നു. 

സ്വര്‍ഗ്ഗത്തില്‍ യഹോവയ്ക്കു സമന്മാരാരു 
മില്ല. “ദുതന്മാരി”ലാരെയും യഹോവയുമായി 
തുലനം ചെയ്യാനാവില്ല. 

'വിശുദ്ധന്മാരുമായി ദൈവംകണ്ടുമുട്ടുന്നു. ആ 
ദൂതന്മാര്‍ എല്ലാം അവനുചുറ്റിലുമുണ്ട. അവര്‍ 
ദൈവത്തെ ഭയക്കുകയും ആദരിക്കുകയും ചെ 
യുന്നു. അവര്‍ അവനുമുമ്പില്‍ ഭയഭക്തിയോടെ 
നില്‍ക്കുന്നു. 

സേര്‍വ്വശക്തനായ യഹോവേ, നിന്നെപ്പോ 
ലെആരുമില്പ. ഞങ്ങള്‍ക്കു നിന്നെ പൂര്‍ണ്ണമായും 
ആശ്രയിക്കാം. 

സമുദ്രത്തിന്‍റെ വലിയ തിരമാലകളെ നീ 
ഭരിക്കുന്നു. അതിന്‍െറ കോപാകുലമായ തിരക 
ളെ നീ അടക്കുന്നു. 

10ദൈവമേ, രഹബിനെ നീ തോല്പിച്ചു. നി 
ന്‍െറശക്തമായ കരങ്ങളാല്‍ ശത്രുക്കളെ നീ ചിത 
റിച്ചു. 

ദൈവമേ, സ്വര്‍ഗ്ഗത്തിലും ഭൂമിയിലുമുള്ള 
സകലതും നിന്‍റതാകുന്നു. ലോകത്തെയും അ 
തിലുള്ള സകലതിനെയും നീ സൃഷ്ടിച്ചു. 

വടക്കും തെക്കുമുള്ള എല്ലാറ്റിനെയും നീ 
സൃഷ്ടിച്ചു. താബോര്‍പര്‍വ്വതവും ഹെര്‍മ്മോന്‍ 
പര്‍വ്വതവും നിന്‍െറ നാമത്തെ സ്തുതിക്കുന്നു. 

13ദൈവമേ, നിനക്കുശക്തിയുണ്ട്‌! നിന്‍െറ ശ 
ക്തി മഹത്താകുന്നു! വിജയം നിന്‍േറതാകുന്നു! 

14നിനന്‍െറ രാജ്യം സത്യത്തിലും നീതിയിലും 
അധിഷ്ഠിതമായിരിക്കുന്നു. സത്യവും സ്നേഹ 
വും വിശ്വസ്തതയും നിന്‍െറ സിംഹാസനത്തി 
നു മുന്നിലെ ദാസന്മാര്‍. 

15ദൈവമേ, നിന്‍െറ വിശ്വസ്തദാസര്‍, യഥാ 
ര്‍ത്ഥസന്തുഷ്ടര്‍. നിന്‍െറ ദയയുടെ പ്രകാശ 
ത്തില്‍ അവര്‍ വസിക്കുന്നു. 

16നിന്‍െറ നാമം എല്ലായ്പ്പോഴും അവരെ 
സ ന്തോഷിപ്പിക്കുന്നു. നിന്‍െറനന്മയെ അവര്‍ 
വാ ഴ്ത്തുന്നു. 

17നീയാണവരുടെ അത്ഭുതകരമായ ശക്തി. 
അവരുടെ ശക്തി നിന്നില്‍ നിന്നുവരുന്നു. 

18യഹോവേ, നീയാണു ഞങ്ങളുടെ സംരക്ഷ 
കന്‍. യിസ്ധ്രായേലിന്‍െറ വിശുദ്ധന്‍ ഞങ്ങളുടെ 
രാജാവ്‌. 

19നിന്‍െറ ഭക്തരോട്‌ ഒരു ദര്‍ശനത്തില്‍ നീ 
പറഞ്ഞു, “ആള്‍ക്കൂട്ടത്തില്‍നിന്നുംഞാനൊരു യൂ 
വാവിനെ തെരഞ്ഞെടുത്തു. ആ യുവാവിനെ 
ഞാന്‍ പ്രമാണിയാക്കുകയും ചെയ്തു. ആ യൂ 
വഭടനെ ഞാന്‍ ശക്തനാക്കി. 

24എന്‍ററ ദാസനായ ദാവീദിനെ ഞാന്‍ ക 
ണ്ടെത്തി. എന്‍െറവിശുദ്ധതൈലം കൊണ്ട്‌ അവ 
നെ ഞാന്‍ അഭിഷേകവും ചെയ്തു. 

മ്ദാവീദിനെ ഞാനെന്‍റെ വലംകൈകൊണ്ടു 
താങ്ങി. എന്‍െറ ശക്തിയാല്‍ അവനെ ഞാന്‍ 
ബലപ്പെടുത്തുകയും ചെയ്തു. 

നിന തോല്ലിക്കാ൯ ശത്രു 
ക്കള്‍ക്കാവില്ല. ദുഷ്ടര്‍ക്ക്‌ അവനെ തോല്ലിക്കാ 
നാവില്ല. 

2അവനന്‍െറ ശത്രുക്കളെ ഞാന്‍ ഇല്ലാതാക്കി. 
എനെറെ അഭിഷിക്തരാജാവിനെ വെറുത്തവരെ 
ഞാന്‍ പരാജയപ്പെടുത്തി. 

24എനന്‍െറ അഭിഷിക്തനെ ഞാനെന്നും സ്നേ 
ഹിക്കുകയും പിന്താങ്ങുകയും ചെയുന്നു. എല്ലാ 
യ്പ്പോഴും അവനെ ഞാന്‍ ബലവാനാക്കും. 





























588 


25എനന്‍െറെ അഭിഷിക്തരാജാവിന്‌ ഞാന്‍ സമു 
ദ്രത്തിന്‍െറചുമതല നല്‍കി. നദികളെ അവന്‍ 
നിയന്ത്രിക്കും. 

2അവനെന്നോടു പറയും,'നീയെന്‍െറ പിതാ 
വാകുന്നു. നീയെന്‍റെ ദൈവവും പാറയും രക്ഷ 
കനുമാകുന്നു.” 

27അവനെ ഞാനെന്‍െറ ആദ്യജാതപുത്രനാ 
ക്കും. അവന്‍ ലോകത്തിലെ മഹാരാജാവായി 
ത്തീരും. 

28എനന്‍െറ സ്നേഹം അഭിഷിക്തരാജാവിനെ 
എന്നെന്നും സംരക്ഷിക്കും. അവനുമായുള്ള എ 
നന്‍െറകരാര്‍ ഒരിക്കലും അവസാനിക്കില്ല. 

292അവനന്‍െറ കുടുംബം എന്നും നിലനില്‍ക്കും, 
സ്വര്‍ഗ്ഗമുള്ളിടത്തോളം കാലം അവന്‍െറ രാജ്യ 
വും തുടരും. 
34അവനന്‍െറ പിന്‍ഗാമികള്‍ എന്‍െറ ഉടമ്പടി 
ലംഘിച്ചാല്‍, എന്‍െറ കല്പനകള്‍ ലംഘിച്ചാല്‍, 
അവരെ ഞാന്‍ ശിക്ഷിക്കും. 

31അഭിഷിക്തരാജാവിന്‍െറ പിന്‍ഗാമികള്‍ എ 
ന്‍െറ നിയമങ്ങളും കല്പനകളും ലംഘിക്കുകയാ 
ണെങ്കില്‍ 

32അവരെ ഞാന്‍ കഠിനമായി ശിക്ഷിക്കും. 

പക്ഷേ അവരോടുള്ള സ്നേഹം ഞാനൊരി 
ക്കലും പി൯വലിക്കയില്ല. ഞാനവര്‍ക്കെന്നും വി 
ശ്വസ്തനായിരിക്കും. 
ദ്ദ്ദാവീദുമായുള്ള എനന്‍െറെകരാര്‍ ഞാനൊരി 
ക്കലും ലംഘിക്കയില്ല. നമ്മുടെ കരാറില്‍ ഞാന്‍ 
മാറ്റം വരുത്തുകയില്ല. 

35 എന്‍െറ വിശുദ്ധികൊണ്ട്‌, ഞാനവനൊരു 
വാഗ്ദാനം നല്‍കി. ദാവീദിനോടു ഞാന്‍ നൂണ 
പറയുകയുമില്ല! 




















6ദാവീദിന്‍െറെ കുടുംബം എന്നെന്നും നിലനി 
ല്‍ക്കും. സൂര്യനുള്ളത്രകാലം അവന്‍െറ രാജ്യം 
നിലനില്‍ക്കും. 

37അത്‌ ചന്ദ്രനെപ്പോലെ എക്കാലവും തുടരും. 
ആകാശങ്ങള്‍ റ തെളിവാകുന്നു. ആ 
കരാര്‍ വിശ്വസനീയമാകുന്നു.” 

38പക്ഷേ ദൈവമേ, നിന്‍െറ അഭിഷിക്തനായ 
രാജാവിനോടു നീ കോപിക്കുകയും അവനെ 
കൈവെടിയുകയും ചെയ്തു. 

39നീ നിന്‍െറ കരാര്‍ തള്ളിക്കളഞ്ഞു. രാജാവി 
ന്‍െറ കിരീടം നീ ചെളിയിലെറിഞ്ഞു. 

രാജാവിന്‍െറ നഗരത്തിന്‍െറ മതിലുകള്‍ 








നീ തകര്‍ത്തു. അവന്‍െറ കോട്ടകള്‍ നീ 
തകര്‍ത്തു. 
4കടന്നുപോകുന്നവര്‍ അവന്‍െറ വസ്തു 





ക്കള്‍ മോഷ്ടിക്കുന്നു. അയല്‍ക്കാര്‍ അവനെ പരി 
ഹസിക്കുന്നു. 

രാജാവിന്‍െറ ശത്രുക്കളെ നീ സന്തുഷ്ടരാ 
ക്കി. അവന്‍െറശത്രുക്കളെ നീ യുദ്ധത്തില്‍ ജയി 
പ്പിച്ചു. 

43ദൈവമേ, സ്വയം പ്രതിരോധത്തിന്‌ നീയ 
വരെ സഹായിച്ചു. യുദ്ധം ജയിക്കാന്‍ നിന്‍െറ 
രാജാവിനെ നീ അനു വദിച്ചില്ല. 








44അവനെ നീ ജയിപ്പിച്ചില്ല. അവന്‍െറ സിം 
ഹാസനം നീ നിലത്തെറിഞ്ഞു. 

4്അവന്‍െറ ആയുസ്സ്‌ നീ വെട്ടിച്ചുരുക്കി. 
അവ നെ നീ നാണംകെടുത്തി. 

4യേഹോവേ, എത്രകാലം ഇതുതുടരും? ഞങ്ങ 
ളെ നീഎന്നെന്നേക്കും അവഗണിക്കുമോ? നി 
നെറ കോപം എന്നെന്നേക്കും അഗ്നിപോലെ 
ജ്വലിക്കുമോ? 





589 


4എനന്‍െറെ ആയുസ്സെത്ര ചെറുതെന്ന്‌ ഓര്‍മ്മി 
ച്ചാലും: ചെറിയൊരു ജീവിതത്തിനുശേഷം മരി 
ക്കാനാണ്‌ നീ ഞങ്ങളെസൃഷ്ടിച്ചത്‌. 

48ആരും ചിരഞ്ജീവികളായിരിക്കില്ല. ആര്‍ 
ക്കും കല്പറയില്‍നിന്നും രക്ഷപ്പെടാനാവില്ല. 

49 ദൈവമേ, മുമ്പു നീ കാട്ടിയസ്നേഹമെവി 
ടെ? അവന്‍െറ കുടുംബത്തോടു വിശ്വസ്തത 
കാട്ടുമെന്ന്‌ ദാവീദിനു നീ വാക്കു കൊടുത്തി 
രുന്നു. 

50-5 യഹോവേ, ജനം നിന്‍െറ ദാസനെ എങ്ങ 
നെ അപമാനിച്ചെന്ന്‌ ഓര്‍മ്മിച്ചാലും. യഹോ 
വേ, നിന്‍െറ ശത്രുക്കളില്‍നിന്നുള്ള ആ അപമാ 
നങ്ങളെല്ലാം ഞാന്‍ ശ്രദ്ധിക്കേണ്ടിവന്നു. നിന്‍െറ 
അഭിഷിക്തരാജാവിനെ അവര്‍ അപമാനിച്ചു. 

യഹോവ എന്നെന്നേക്കും വാഴ്ത്തപ്പെടട്ടെ! 
ആമേന്‍, ആമേന്‍! 








പുസ്തകം 4 


സങ്കീര്‍ത്തനം 90 
ദൈവപപുരുഷനായ മോശെയുടെ ഒരു 
പ്രാര്‍ത്ഥന. 

യജമാനനേ, നീ എന്നെന്നേക്കും ഞങ്ങളുടെ 
സങ്കേതമായിരിക്കുന്നു. 

2ദൈവമേ, പര്‍വ്വതങ്ങള്‍ ഉണ്ടാക്കപ്പെടുന്നതി 
നും ഭൂമിയും ലോകവും നിര്‍മ്മിക്കപ്പെടുന്നതി 
നുംമുന്വേ നീ ദൈവമാകുന്നു. ദൈവമേ,നീ എ 
ല്ലായ്പ്പോഴും ദൈവമായിരുന്നു. എല്ലായ്‌പ്പോ 
ഴും നീ ദൈവം ആയിരിക്കുകയും ചെയ്യും! 
ഈ ലോകത്തേക്കു നീ മനുഷ്യരെ കൊണ്ടു 
വരുന്നു.അവരെ നീ വീണ്ടും മണ്ണാക്കിമാറ്റുകയും 
ചെയ്യുന്നു. 

നിനക്ക്‌ ഒരായിരം വര്‍ഷങ്ങള്‍ ഇന്നലത്തെ 
പ്പോലെ, കഴിഞ്ഞരാത്രിപോലെയാകുന്നു. 

നീ ഞങ്ങളെ തൂത്തുവാരിക്കളയുന്നു. ഞങ്ങ 
ളുടെ ജീവിതം ഒരു സ്വപ്നം പോലെയാകുന്നു. 
നേരംപൂലരുമ്പോള്‍ ഞങ്ങളില്ലാതെയുമാകുന്നു. 
ഞങ്ങള്‍ പുല്ലുപോലെയാകുന്നു. 

പുല്ല്‌ പ്രഭാതത്തില്‍ വളരുകയും വൈകു 
ന്നേരം ഉണങ്ങി നശിക്കുകയും ചെയ്യുന്നു. 

7ദൈവമേ,നിന്‍െറെ കോപം ഞങ്ങളെ നശിപ്പി 
ച്ചു. നിന്‍െറ കോപം ഞങ്ങളെ ഭയപ്പെടുത്തുന്നു! 

ഞങ്ങളുടെ പാപങ്ങളെപ്പറ്റിയെല്ലാം നീയറി 
യുന്നു.ഞങ്ങളുടെ ഓരോ രഹസ്യപാപവും നീ 
കാണുന്നു. 

നിന്‍െറ കോപത്തിന്‌ ഞങ്ങളുടെ ജീവിതം 
അവസാനി പ്പിക്കാന്‍ കഴിയും. ഞങ്ങളുടെ ജീ 
വിതങ്ങള്‍ ഒരു മര്‍മ്മരം പോലെ മാഞ്ഞുപോ 
കുന്നു. 
10ഞങ്ങളുടെ ആയുസ്സ്‌ എഴുപതു വയസ്സായി 
രിക്കാം. ശക്തരാകുന്നുവെങ്കില്‍ അത്‌ എണ്‍പതാ 
യേക്കാം. കഠിനാദ്ധ്വാനവുംവേദനയും നിറഞ്ഞ 
താണ്‌ ഞങ്ങളുടെജീവിതം. പെട്ടെന്നു ഞങ്ങളു 
ടെ ജീവിതങ്ങള്‍ അവസാനിക്കുകയും ഞങ്ങള്‍ 
പറന്നകലുകയും ചെയ്യും. 

ദൈവമേ, നിന്‍െറ കോപത്തിന്‍െറ പൂര്‍ 
ണൂശക്തി ആരും മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ, 
ദൈവമേ, ഞങ്ങളുടെ ഭയവും നിന്നോടുള്ള 
ആദരവും നിന്‍െറ കോപത്തിന്‍െറയത്രതന്നെ 
വരും. 

ഞങ്ങളുടെ ജീവിതം യഥാര്‍ത്ഥത്തില്‍ എത്ര 
ഹ്രസ്വമാണെന്നു ഞങ്ങളെ പഠിപ്പിച്ചാലും. അ 
ങ്ങനെ ഞങ്ങള്‍ക്ക്‌ യഥാര്‍ത്ഥ വിവേകികളാകാ 
മല്ലോ. 

















സങ്കീര്‍ത്തനങ്ങള്‍ 89:47-91:14 


13യഹോവേ, എപ്പോഴും ഞങ്ങളിലേക്കുമടങ്ങി 
വന്നാലും. നിന്‍െറ ദാസന്മാരോടു ദയ കാട്ടിയാ 
ലും. 

ലി നിന്‍െറ സ്നേഹം ഞ 
ങ്ങളില്‍ നിറച്ചാലും. ഞങ്ങള്‍ സന്തോഷത്തോ 
ടെ ജീവിതം ആസ്വദിക്കട്ടെ. 

ഞങ്ങളുടെ ജീവിതത്തില്‍ നീ ഞങ്ങള്‍ക്കു 
ദുഃഖവും ദുരിതങ്ങളും നല്‍കി. ഇനി ഞങ്ങള്‍ക്കു 
സന്തോഷം നല്‍കിയാലും. 

16നീ അവര്‍ക്കായി ചെയ്യാവുന്ന അത്ഭുതക്ൃ 
തൃങ്ങള്‍ നിന്‍െറദാസന്മാര്‍ കാണാനിടയാകട്ടെ. 
അവരുടെ കുട്ടികള്‍ നിന്‍െറ തേജസ്സും കാണട്ടെ. 

ഞങ്ങളുടെ ദൈവവും യജമാനനുമായവ൯ 
ഞങ്ങളോടു ദയ കാടുട്ടെ. ഞങ്ങള്‍ ചെയ്യുന്ന 
കാര്യങ്ങള്‍ ഞങ്ങള്‍ക്കു സാധ്യമാക്കട്ടെ. ഞങ്ങള്‍ 
ചെയ്യുന്നതെല്ലാം ദൈവം സാധ്യമാകട്ടെ. 








സങ്കീര്‍ത്തനം 91 

1അത്യുന്നതനായ ദൈവത്തിന്‍െറയടുത്ത്‌ നി 
നക്ക്‌ മറഞ്ഞിരിക്കാം. സര്‍വ്വശക്തനായ ദൈവ 
ത്തിന്‍െറയടുത്തേക്കു സംരക്ഷണം തേടി നിന 
ക്കു പോകാം. 

യഹോവയോടു ഞാന്‍ പറയുന്നു: “നീയാ 
ണെന്‍െറ അഭയസ്ഥാനം, കോട്ട. എന്‍െറ ദൈവ 
മേ, ഞാന്‍ നിന്നില്‍ ആശ്രയിക്കുന്നു.” 

പതിയിരിക്കുന്ന അപകടങ്ങളില്‍ നിന്നും 
മാരക രോഗങ്ങളില്‍നിന്നും ദൈവം നിന്നെ ര 
ക്ഷിക്കും. 

സംരക്ഷണത്തിനായി നിനക്കു ദൈവത്തെ 
സമീപിക്കാം. പക്ഷി ചിറകിന്നടിയില്‍ സ്വന്തം 
കുഞ്ഞുങ്ങളെ ഒതുക്കുമ്പോലെ അവന്‍ നിന്നെ 
സംരക്ഷിക്കും. അവന്‍െറ വിശ്വസ്തത നിന്നെ 
സംരക്ഷിക്കുന്ന ഒരു കവചംപോലെയും സംര 
ക്ഷണഭിത്തിപോലെയും ആയിരിക്കും. 

രാത്രിയില്‍ നിനക്കു ഭയപ്പെടാനൊന്നുമു 
ണ്ടായിരിക്കില്ല. പകല്‍, നീ ശത്രുവിന്‍െറ അമ്പി 
നെയും പേടിക്കേണ്ടതില്ല. 

ഇരുട്ടില്‍ വരുന്ന രോഗങ്ങളെയോ ഉച്ചയ്ക്കു 
വരുന്ന ഭീകര രോഗങ്ങളെയോ നീ ഭയപ്പെടുക 
യില്ല. 

ആയിരം ശത്രുക്കളെ നീ പരാജയപ്പെടുത്തും. 
നിന്‍െറസ്വന്തം വലതുകരംതന്നെ പതിനാ 
യിരം ശത്രുഭടന്മാരെ തോല്ലിക്കും. ശത്രുക്കള്‍ നി 
ന്നെ സ്പര്‍ശിക്കുകകൂടിയില്ല! 

8വെറുതെനോക്കുക, ആ ദുഷ്ടന്മാര്‍ 
ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നതു നിനക്കു കാണാം. 

“എന്തുകൊണ്ടെന്നാല്‍, യഹോവയില്‍ നീ ആ 
ശ്രയിച്ചു. അത്യുന്നതനായ ദൈവത്തെ നീ നി 
ന്‍െറ അഭയസ്ഥാനമാക്കി. 

10നിനക്കൊരു ദോഷവും സംഭവിക്കയില്ല. നി 
ന്‍െറ വസതിയില്‍ ഒരു രോഗവുമുണ്ടായിരിക്ക 
യില്ല. 

ദൈവം നിനക്കായി തന്‍െറ ദൂതന്മാരോടു 
കല്പിക്കുകയും നീ പോകുന്നിടത്തൊക്കെ അവര്‍ 
നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും. 

12നിന്‍െറകാല്‍ കല്ലില്‍ തട്ടാതെ അവരുടെ 
കൈകള്‍ നിന്നെ ഉയര്‍ത്തും. 

13സിംഹങ്ങള്‍ക്കും വിഷസര്‍പ്പങ്ങള്‍ക്കുംമേല്‍ 
നടക്കാന്‍ നിനക്കു ശക്തിയുണ്ടാകും. 

14യഹോവപറയുന്നു, “ഒരുവനെന്നില്‍ ആശ്ര 
യിച്ചാല്‍, ഞാനവനെ രക്ഷിക്കും. എന്‍െറനാമ 
ത്തെ ആരാധിക്കുന്ന ഭക്തരെ ഞാന്‍ സംരക്ഷി 
ക്കും. 








സങ്കീര്‍ത്തനങ്ങള്‍ 91:15-94:15 


15എന്‍െറഭക്തര്‍ എന്നോടു സഹായമപേക്ഷി 
ക്കുമ്പോള്‍ ഞാനവര്‍ക്കു മറുപടി നല്‍കും. ദുരി 
തകാലത്തു ഞാനവര്‍ക്കു തുണയാകും. അവരെ 
ഞാന്‍ രക്ഷിക്കുകയും ബഹുമാനിക്കുകയും ചെ 
യും. 

16എന്നെ പിന്‍പറ്റുന്നവര്‍ക്ക്‌ ഞാന്‍ ദീര്‍ഘാ 
യുസ്സുനല്‍കും. അവരെ ഞാന്‍ രക്ഷിക്കുകയും 
ചെയ്യും.” 





സങ്കീര്‍ത്തനം 92 
ശബ്ധത്തിനെച്ഛമ്റിയുള്ള ഒരു 
സ്തുതിഗീതം. 
1യഹോവയെ സ്തുതിക്കുന്നതു നല്ലത്‌. അ 
ത്യുന്നതനായ ദൈവമേ, നിന്‍െറനാമത്തെ വാ 

ഴത്തുന്നതു നല്ലത്‌. 

മപഭാതത്തില്‍ നിന്‍െറ സ്‌നേഹത്തെപ്പറ്റി 
യും രാത്രിയില്‍ നിന്‍െറ വിശ്വസ്തതയെപ്പ 
റ്റിയും പാടുന്നത്‌ നല്ലത്‌. 

ദ്പത്തുത്ന്ത്രികളുള്ള ഉപകരണംകൊണ്ടും കി 
ന്നരവും വീണയുംകൊണ്ടും ദൈവത്തിനു സം 
ഗീതമാലപിക്കുന്നതു നല്ലത്‌. 

യഹോവേ, നിന്‍െറ പ്രവൃത്തികളിലൂടെ നീ 
ഞങ്ങള്‍ക്ക്‌ യഥാര്‍ത്ഥ ആനന്ദംപകരുന്നു. അക്കാ 
ര്യങ്ങളെപ്പറ്റി ഞങ്ങള്‍ സന്തോഷത്തോടെ പാടു 
ന്നു. 

യഹോവേ, നീ അത്തരം മഹാകാര്യങ്ങള്‍ 
ചെയ്തു. നിന്‍െറചിന്തകള്‍ മനസ്സിലാക്കാന്‍ 
ഞങ്ങള്‍ക്കു വളരെ പ്രയാസം. 

നിന്നോടു തുലനം ചെയ്യുമ്പോള്‍ മനുഷ്യന്‍ 
മന്ദരായ മൃഗങ്ങള്‍പോലെയാണ്‌ ഞങ്ങള്‍ ഒന്നും 
മനസ്സിലാകാത്ത മൂഡന്മാരെപ്പോലെയാകുന്നു 

ദുഷ്ടന്മാര്‍ പുല്ലിനെപ്പോലെ ജീവിച്ചു മരി 
ക്കുന്നു. അവരുടെ വിലകെട്ട പ്രവൃത്തി എന്നെ 
ന്നേക്കും നശിപ്പിക്കപ്പെടും. 

പക്ഷേ യഹോവേ, നീ എന്നെന്നേക്കും ആദ 
രിക്കപ്പെടും. 

യഹോവേ, നിന്‍െറശത്രുക്കള്‍ മുഴുവന്‍ നശി 
പ്പിക്കപ്പെടും. തിന്മകള്‍ ചെയ്യുന്നവരെല്ലാം ന 
ശിപ്പിക്കപ്പെടും. 

പക്ഷേ, നീയെന്നെ ശക്തനാക്കിയാലും. ഉറ 
ച്ച കൊമ്പുകളുള്ള ആണാടിനെപ്പോലെയായി 
രിക്കും ഞാന്‍. വിശിഷ്ടവേലയ്ക്കായി നീയെ 
ന്നെ തെരഞ്ഞെടുത്തു. അഭിഷേകതൈലം നീ 
എന്‍റെമേല്‍ ഒഴിക്കുകയും ചെയ്തു. 

1എനിക്കു ചുറ്റും ഞാന്‍ ശത്രുക്കളെ കാണു 
ന്നു. എന്നെ ആക്രമിക്കാനൊരുങ്ങിയ വലിയ 
കാളകളെപ്പോലെ. എന്നെപ്പറ്റി അവര്‍ പറയു 
ന്നതു ഞാന്‍ കേള്‍ക്കുന്നു. 

12-13നീതിമാന്മാര്‍, യഹോവയുടെ ആലയ 
ത്തില്‍ നട്ട ലെബാനോനിലെ ദേവദാരുപോ 
ലെ. നീതിമാന്മാര്‍, നമ്മുടെ ദൈവത്തിന്‍െറ 
ആലയത്തിനന്‍െറ തിരുമുറ്റത്തു പൂക്കുന്ന ഈന്ത 
പ്പനപോലെ. 

1വയസ്സ്റായാലും അവര്‍ ആരോഗ്യമുള്ള ചെ 
റുമരങ്ങളെപ്പോലെ ഫലം കായ്ക്കും. 

15യഹോവ നല്ലവനെന്ന്‌ ഓരോരുത്തരെയും 
കാണിക്കാന്‍ അവര്‍ അവിടെയുണ്ട്‌. അവനെ 
നെറ പാറയാകുന്നു. അവന്‍ യാതൊരുതെറ്റും 
ചെയ്യുന്നുമില്ല. 




















സങ്കീര്‍ത്തനം 93 
1യഹോവ രാജാവാകുന്നു. പ്രതാപവും ശ 
ക്തിയും അവന്‍ വസ്ത്രംപോലെ അണിയുന്നു. 
അവന്‍ തയ്യാറായിരിക്കുന്നതിനാല്‍ മുഴുവന്‍ 


590 


ലോകവും സുരക്ഷിതം. അത്‌ കുലുങ്ങിപ്പോ 
കയില്ല. (നശിപ്പിക്കപ്പെടില്ല) 

2ദൈവമേ, നിന്‍െറ രാജ്യം അനാദിയാണ്‌. 
ദൈവമേ, നീ അനാദിയാണ്‌! 

യഹോവേ, നദികളുടെ ശബ്ദം വളരെ ഉച്ച 
ത്തില്‍. ആര്‍ത്തലയ്ക്കുന്ന തിരകള്‍ക്കും വലിയ 
ശബ്ദം. 

4ആര്‍ക്കുന്ന കടലിലെ തിര ശബ്ദമാര്‍ന്നതും 
ശക്തവും. പക്ഷേ ഉന്നതങ്ങളിലെ യഹോവ 
കൂടുതല്‍ ശക്തന്‍. 

ടയഹോവേ, നിന്‍െറ നിയമങ്ങള്‍എക്കാലവും 
തുടരും. നിന്‍െറ വിശുദ്ധ ആലയം ദീര്‍ഘകാലം 
നിലനില്‍ക്കും. 





സങ്കീര്‍ത്തനം 94 

1മനുഷ്യരെശിക്ഷിക്കുന്ന ദൈവമാണു യഹോ 
വേ നീ. മനുഷ്യര്‍ക്കു ശിക്ഷയുമായി വരുന്ന 
ദൈവമാണു നീ. 

മുഴുവന്‍ ഭൂമിയുടെയും ന്യായാധിപനാണു 
നീ. അഹങ്കാരികള്‍ക്ക്‌ അവരര്‍ഹിക്കുന്ന ശിക്ഷ 
നല്‍കിയാലും. 

യഹോവേ, ദുഷ്ടന്മാര്‍ എത്രകാലം സന്തോ 
ഷിക്കും? എത്രകാലം യഹോവേ? 

“എത്രകാലം അവര്‍ തങ്ങളുടെ ദുഷ്പ്രവൃത്തി 
കളെപ്പറ്റി വീമ്പുപറയും? 

യഹോവേ, നിന്‍െറ ജനത്തെ അവര്‍ പീഡി 
പ്പിചു നിന്‍െറ ജനത്തിനവര്‍ യാതനകള്‍ നല്‍ 
കി. 


ആ ദുഷ്ടന്മാര്‍ വിധവകളെയും ഞങ്ങളുടെ 
രാജ്യത്തു വസിക്കുന്ന വിദേശികളെയും വധി 
ക്കുന്നു. അനാഥക്കുട്ടികളെ അവര്‍ കൊല ചെയ്യു 
ന്നൂ. 

തങ്ങള്‍ ദുഷ്ടത പ്രവര്‍ത്തിക്കുന്നത്‌ യഹോ 
വകാണുന്നില്ലെന്ന്‌ അവര്‍ പറയുകയും ചെയ്യു 
ന്നു! എന്താണു സംഭവിക്കുന്നതെന്ന്‌ യിസ്രായേ 
ലിന്‍െറ ദൈവത്തിനറിയില്ലത്രെ. 

ദുഷ്ടന്മാരേ, നിങ്ങള്‍ വിഡ്ഡികള്‍. നിങ്ങ 
ളെപ്പോഴാണു പാഠം പഠിക്കുക? ദുഷ്ടന്മാരേ, 
നിങ്ങള്‍ വളരെ ഭോഷന്മാര്‍! നിങ്ങള്‍ മനസ്സിലാ 
ക്കാന്‍ പഠിക്കണം. 

ദൈവമാണു നമ്മുടെ ചെവികളുണ്ടാക്കിയ 
ത്‌, അതിനാല്‍ തീര്‍ച്ചയായും അവനും ചെവി 
യുണ്ട്‌. സംഭവങ്ങള്‍ അവനു കേള്‍ക്കുകയും ചെ 
യോം! ദൈവമാണു നമ്മുടെ കണ്ണുകള്‍ ഉണ്ടാക്കി 
യത്‌, അതിനാലവനും കണ്ണുകളുണ്ട്‌. സംഭവങ്ങ 
ള്‍ അവനു കാണുകയും ചെയ്യാം! 

10ദൈവം അവരെക്രമപ്പെടുത്തും. എന്തു ചെ 
യ്വണമെന്ന്‌ ദൈവം അവരെ ൨ ഠിപ്പിക്കും. 

വതനുഷ്രെന്തു ചിന്തിക്കുന്നുവെന്ന്‌ ദൈവം 
അറിയുന്നു. ഒരൊറ്റ ഈത്തിനേയുള്ളൂ മനുഷ്യ 
രെന്നും ദൈവം അറിയുന്നു. 

2തഹോവയുടെ ശിക്ഷണം കിട്ടുന്നവ൯ ഭാ 
ഗ്ൃവാ൯. ശരിയായജീവിതമാര്‍ഗ്ഗം ദൈവം അവ 
നു കാട്ടിക്കൊടുക്കും. 

13ദൈവമേ, ദുരിതങ്ങളുണ്ടാകുമ്പോള്‍ ശാന്ത 
നായിരിക്കാന്‍ നീയവനെസഹായിക്കും. ദുഷ്ട 
ന്മാര്‍ കല്ലറയിലാകുംവരെ അവനെ ശാന്തനാ 
യിരിക്കാന്‍ നീ സഹായിക്കും. 

14യഹോവ തന്‍െറജനത്തെ കൈവെടിയുക 
യില്ല. സഹായിക്കാതെ അവനവരെ അയയ്ക്കു 
കയില്ല 

1ന്യായം തിരിച്ചുവരികയും അതു നീതിയി 
ലേക്കുനയിക്കുകയും ചെയ്യും. അനന്തരം അവി 
ടെ നീതിമാന്മാരും വിശ്വസ്തരുമുണ്ടാകും. 











591 


16ദുഷ്ടര്‍ക്കെതിരെ എന്നെ ആരും സഹായി 
ചില്ല. ദുഷ്ടര്‍ക്കെതിരെ നില്‍ക്കാന്‍ ആരും എ 
ന്നോടൊപ്പം ഉണ്ടായില്ല. 

17യഹോവ സഹായിച്ചില്ലായിരുന്നെങ്കില്‍ 
ഞാന്‍ മരണംകൊണ്ട്‌ Spe dc sh 

18ഞാന്‍ വീഴാറായിരുന്നെന്നെനിക്കറിയാം, പ 
ക്ഷേ യഹോവ തന്‍െറ ഭക്തനെതാങ്ങി. 

19എനന്‍െറ മനസ്സ്‌ വളരെ കലങ്ങുകയും ദു:ഖി 
ക്കുകയുംചെയ്തു. പക്ഷേ യഹോവേ, നീ എ 
ന്നെ ആശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കു 
കയും ചെയ്തു! 

2നിയമം ഉപയോഗിക്കുന്ന സൂത്രശാലികളാ 
യ ന്യായാധിപന്മാരെ ദൈവം സഹായിക്കുന്നി 
ല്ല. ജനങ്ങള്‍ക്കു ജീവിതം ദുരിതപൂര്‍ണ്ണമാക്കു 
കയാണ്‌ ആ ദുഷ്ടന്യായാധിപന്മാര്‍. 

21ആ ന്യായാധിപന്മാര്‍ നീതിമാന്മാരെ ആക്ര 
മിക്കുന്നു. കുറ്റവാളികളാണെന്നു പറഞ്ഞ്‌ നി 
ഷ്കളങ്കരെ അവര്‍ കൊല്ലുന്നു. 

പക്ഷേ യഹോവയാണ്‌ പര്‍വ്വതനെറുകയി 
ലെ എന്‍െറ അഭയസ്ഥാനം. എന്‍െറപാറയാകു 
ന്ന ദൈവം എന്‍െറ അഭയസ്ഥാനമാകുന്നു! 

23ദൈവം ആ ദുഷ്ടന്യായാധിപന്മാരെ അവ 
രുടെ പ്രവൃത്തികള്‍ക്കു ശിക്ഷിക്കും. പാപം ചെ 
യ്തതിനാല്‍ ദൈവം അവരെ നശിപ്പിക്കും. ന 
മ്മുടെ ദൈവമാകുന്ന യഹോവ ആ ദുഷ്ടന്യാ 
യാധിപന്മാരെ നശിപ്പിക്കും. 











സങ്കീര്‍ത്തനം 95 

വരു, നമുക്കു യഹോവയെ വാഴ്ത്താം. നമ്മെ 
രക്ഷിക്കുന്നപാറയ്ക്കു നമുക്ക്‌ ആർപ്പുവിളിക്കാം. 

നമുക്ക്‌ യഹോവയ്ക്കു കൃതജ്ഞതാ ഗാന 
ങ്ങള്‍ പാടാം. സന്തോഷഗാനങ്ങള്‍കൊണ്ട്‌ നമു 
ക്കവനെ വാഴ്ത്താം. 

എന്തുകൊണ്ടെന്നാല്‍ യഹോവ മഹാനായ 
ദൈവമാകുന്നു. മറ്റെല്ലാ*ദേവന്മാ”രുടെമേലും ഭ 
രണം നടത്തുന്ന രാജാവാണവന്‍. 

ദ്അഗാധഗുഹകളും ഉന്നതപര്‍വ്വതങ്ങളും യ 
ഹോവയുടേതാകുന്നു. 

ട്സമുദ്രം ദൈവത്തിന്‍േറതാകുന്നും- അവനതി 
നെസൃഷ്ടിച്ചു. കരപ്രദേശത്തെ അവന്‍ സ്വന്തം 
കൈകൊണ്ടു സൃഷ്ടിച്ചു. 

വരിക, നമുക്ക്‌ നമസ്കരിച്ച്‌ അവനെ ആരാ 
ധിക്കാം! നമ്മുടെ സ്രഷ്ടാവായ ദൈവത്തെ 
നമുക്കു വാഴ്ത്താം. 

7അവന്‍ നമ്മുടെ ദൈവവും നമ്മള്‍ അവന്‍െറ 
ജനവുമാകുന്നു. അവന്‍െറ ശബ്ദത്തിനു കാ 
തോര്‍ത്താല്‍ ഇന്നുനമ്മള്‍ അവന്‍െറ കുഞ്ഞാടു 
കള്‍. 

ദൈവം പറയുന്നു, “മരുഭൂമിയിലെ മെരീബ 
യിലും മസ്സായിലും ഉണ്ടായതുപോലെ കഠിന 
ഹൃദയരാകരുത്‌. 

9നിങ്ങളുടെ പൂര്‍വ്വികര്‍ എന്നെ പരീക്ഷിച്ചു. 
അവരെന്നെ പരീക്ഷിച്ചെങ്കിലും എനിക്കെന്തു 
ചെയ്യാനാകുമെന്നവര്‍ നേരിട്ടു കണ്ടു! 

10നാല്തുവര്‍ഷം അവരോടു ഞാന്‍ ക്ഷമയോ 
ടെപെരുമാറി. അവര്‍ വിശ്വസ്തരല്ലെന്നു ഞാ 
നറിഞ്ഞു. എന്‍െറ വചനങ്ങളനുസരിക്കാ൯ന്‍ അ 
വര്‍ കൂട്ടാക്കിയില്ല. 
1അതിനാല്‍ ഞാന്‍ കോപിക്കുകയും അവര്‍ 
എന്‍െറ വിശ്രമദേശത്തു പ്രവേശിക്കയില്ലെന്നു 
സത്യം ചെയ്യുകയും ചെയ്തു. 

















സങ്കീര്‍ത്തനം 96 
യഹോവ ചെയ്തിരിക്കുന്ന പുതിയകാരൃയ 


സങ്കീര്‍ത്തനങ്ങള്‍ 94:16-97:8 


ങ്ങളെപ്പറ്റി പുതിയൊരു ഗാനംപാടുക! മുഴു 
വന്‍ ലോകവും യഹോവയെ സ്തുതിക്കട്ടെ. 

യഹോവയെ സ്തുതിക്കുക! അവന്‍െറ നാമം 
അനുഗ്ൃഹീതമാകട്ടെ! സദ്വാര്‍ത്ത പ്രസംഗിക്കു 
ക! അവന്‍ നമ്മെ എന്നും രക്ഷിക്കുന്നതിനെപ്പറ്റി 
പ്രസംഗിക്കുക! 

ദൈവം യഥാര്‍ത്ഥത്തില്‍ അത്ഭുതവാനാ 
ണെന്നു മനുഷ്യരോടു പറയുക. അവന്‍െറ 
അത്ഭൂതപ്ര വൃത്തികളെപ്പറ്റി എല്ലായിടവുമുള്ള 
മനുഷ്യരോടു പറയുക. 

യഹോവ മഹാനും സ്തുത്ൃര്‍ഹനുമാകുന്നു. 
മറ്റ്‌ഏതു “ദേവന്മാ”രെക്കാളും അവന്‍ ഭയങ്കരനാ 
കുന്നു. 

റ്റു രാജ്യങ്ങളിലെ “ദേവന്മാ”രെല്ലാം വെറും 
പ്രതിമകള്‍ മാത്രം. പക്ഷേ ദൈവം സ്വര്‍ഗ്ഗങ്ങളെ 
സൃഷ്ടിച്ചു. 

അവനുമുന്നില്‍ ഒരു മനോഹരതേജസ്സു തിള 
ങ്ങുന്നു. ദൈവത്തിന്‍െറ ആലയത്തില്‍ കരുത്തും 
സൌന്ദര്യവും വിളങ്ങുന്നു. 

കുടുംബങ്ങളേ, രാഷ്ട്രങ്ങളേ, സ്തുതിഗീത 
ങ്ങള്‍ പാടുകയും യഹോവയെ മഹത്വപ്പെടു 
ത്തുകയും ചെയ്യുക. 

യേഹോവയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. വഴി 
പാടുകളുമായി ആലയത്തിലേക്കു പോകുക. 

യഹോവയെ അവന്‍െറ മനോഹര ആലയ 
ത്തില്‍ ആരാധിക്കുക. ഭൂമിയിലെ ഓരോ വ്യക്തി 
യും യഹോവയെ ആരാധിക്കട്ടെ. 

10യഹോവയാണു രാജാവെന്ന്‌ രാഷ്ട്രങ്ങളോ 
ടു പ്രഖ്യാപിക്കുക! അങ്ങനെലോകം നശിപ്പിക്ക 
പ്പെടാതിരിക്കു. യഹോവ മനുഷ്യരെ നീതി 
യോടെ ഭരിക്കും. 

1സ്വവര്‍ഗ്ഗങ്ങളേ, സന്തോഷിക്കുക! ഭൂമിയേ, ആ 
നന്ദിക്കുക! സമുദ്രമേ, അതിലെ സര്‍വ്വവസ്തു 
ക്കളേ, ആനന്ദിച്ച്‌ ആര്‍പ്പുവിളിക്കുക! 

12വയലുകളേ, അതിലെ സര്‍വ്വവിളകളേ, ആ 
റുറ്റാദിക്കുക! കാട്ടിലെ മരങ്ങളേ, ആനന്ദിച്ചു 
പാടുക! 

13സന്തോഷിച്ചിരിക്കുക, എന്തെന്നാല്‍ യ 
ഹോവ വരികയായി. ലോകത്തെഭരിക്കാന്‍ യ 
ഹോവ വരുന്നു. ന്യായവും നീതിയും കൊണ്ട്‌ 
അവന്‍ ലോകത്തെ ഭരിക്കും. 


























സങ്കീര്‍ത്തനം 97 

യഹോവയുടെ ഭരണത്തില്‍ ഭൂമി സന്തോ 
ഷിക്കുന്നു. വിദൂരദേശങ്ങള്‍ സന്തോഷിക്കുന്നു. 

കറുത്തിരുണ്ട മേഘങ്ങള്‍ യഹോവയ്ക്കു ചു 
റ്റും ഉണ്ട്‌. നന്മയും നീതിയും അവന്‍െറ രാജ്യ 
ത്തെ ശക്തമാക്കുന്നു. 

യഹോവയ്ക്കു മുന്വേപോകുന്ന അഗ്നി അ 
വനന്‍െറ ശത്രുക്കളെ നശിപ്പിക്കുന്നു. 

“അവന്‍െറ മിന്നല്‍ ആകാശത്തു മിന്നുന്നു. 
മ നുഷ്യര്‍ അതു കണ്ടു ഭയക്കുന്നു. 

ടടൂമിയുടെ യജമാനനായ യഹോവയ്ക്കു മു 
ന്നില്‍ പര്‍വ്വതങ്ങള്‍ മെഴുകുപോലെ ഉരുകുന്നു. 

ആകാശങ്ങളേ, അവന്‍റെ നന്മയെപ്പറ്റി പ്ര 
സംഗിക്കുക! ഓരോരുത്തരും ദൈവത്തിന്‍െറ തേ 
ജസ്സ്‌ കാണട്ടെ! 

മനുഷ്യര്‍ തങ്ങളുടെ വിഗ്രഹങ്ങളെ ആരാധി 
ക്കുന്നു. തങ്ങളുടെ “ദേവന്മാ”രെപ്ഛറ്റി അവര്‍ ഉ 
ച്ചത്തില്‍ സംസാരിക്കുന്നു. പക്ഷേ അവര്‍ ലജ്ജി 
തരാകും. അവരുടെ “ദേവന്മാര്‍” യഹോവയെ 
നമസ്കരിച്ച്‌ ആരാധിക്കും. 

$സീയോനേ, ശ്രദ്ധിക്കൂ, സന്തോഷിക്കൂ! യെ 
ഹൂദയിലെ നഗരങ്ങളേ, സന്തോഷിക്കൂ! എന്തു 








സങ്കീര്‍ത്തനങ്ങള്‍ 97:9-101:6 


കൊണ്ടെന്നാല്‍, യഹോവ വിവേകത്തോടെ വി 
ധിക്കുന്നു. 

അത്യുന്നതനായ യഹോവേ, സത്യത്തില്‍ 
നീ ഭൂമിയുടെ ഭരണാധിപനാകുന്നു. നീ മറ്റു 
“ദൈവങ്ങ”ളെക്കാള്‍ ശക്തനാകുന്നു. 

10 യഹോവയെ സ്നേഹിക്കുന്നവര്‍ ദുഷ്ടത 
യെവെറുക്കുന്നു. അങ്ങനെദൈവം തന്‍െറ ഭക്ത 
രെരക്ഷിക്കുന്നു. ദൈവം തന്‍െറ ഭക്തരെ ദുഷ്ട 
ന്മാരില്‍ നിന്നും രക്ഷിക്കുന്നു. 

വ്രകാശവും ആനന്ദവും നീതിമാന്മാരില്‍ 
തി ളങ്ങുന്നു. 

2നീതിമാന്മാരേ, യഹോവയില്‍ ആനന്ദിക്കു 
ക! അവന്‍െറ വിശുദ്ധനാമത്തെ ആദരിക്കുക! 





സങ്കീര്‍ത്തനം 98 
ഒരു സ്തുതിഗീതം. 

യഹോവ പുതിയതും അത്ഭുതകരവുമായ 
പ്രവൃത്തികള്‍ ചെയ്തതിനാല്‍ അവനൊരു പൂ 
തിയ സ്തോത്രം പാടുക! 

2അവനന്‍െറ പരിശുദ്ധമായ വലതുകരം അവ 
നു വീണ്ടും വിജയം കൊണ്ടുവന്നു. 

രക്ഷിക്കാനുള്ള തന്‍െറശക്തി യഹോവ രാ 
ഷ്ട്രങ്ങള്‍ക്കു കാട്ടിക്കൊടുത്തിരിക്കുന്നു. യഹോ 
വ തന്‍െറ നന്മഅവര്‍ക്കു കാട്ടിക്കൊടുത്തു. 

ദ്അവനന്‍െറ ഭക്തന്മാര്‍, യിസ്രായേലുകാരോ 
ടുള്ള ദൈവത്തിന്‍െറ വിശ്വസ്തത ഓര്‍മ്മിക്കു 
ന്നു. നമ്മുടെ ദൈവത്തിന്‍െറ രക്ഷിക്കാനുള്ള 
ശക്തിയെ വിദൂരദേശക്കാര്‍ കണ്ടു. 

ടലോകത്തിലുള്ള സകലരുമേ, സന്തോഷ 
ത്തോടെ ആഹ്ലാദിച്ച്‌ യഹോവയ്ക്ക്‌ ആര്‍പ്പു 
വിളിക്കുക. വേഗമാകട്ടെ, സ്തുതിഗീതങ്ങള്‍ 
പാടിത്തുടങ്ങുക! 

കിന്നരങ്ങളേ, യഹോവയെ വാഴ്ത്തുക. വീ 
ണാസംഗീതമേ, അവനെ വാഴ്ത്തുക. 

"കൊമ്പും കുഴലും വിളിക്കുകയും നമ്മുടെ 
രാജാവായ യഹോവയ്ക്ക്‌ ആഹ്ലാദത്തോടെ ആ 
ര്‍ത്തുവിളിക്കുകയും ചെയ്യുക. 

&കടലും ഭൂമിയും അതിലുള്ളവയെല്ലാം ഉച്ച 
ത്തില്‍ പാടട്ടെ. 

9നദികളേ, നിങ്ങള്‍ കൈയടിക്കുക! പര്‍വ്വത 
ങ്ങളേ സംഘഗാനം പാടുക! 

10യഹോവയ്ക്കുമുമന്പില്‍ പാടുക. എന്തെന്നാ 
ല്‍ അവന്‍ ലോകം ഭരിക്കാന്‍ വരുന്നു. അവന്‍ 
ലോകത്തെ നീതിയോടെ ഭരിക്കും.* മനുഷ്യരെ 
അവന്‍ നന്മയോടെ ഭരിക്കും 











സങ്കീര്‍ത്തനം 99 

1യഹോവയാകുന്നു രാജാവ്‌. അതിനാല്‍ രാ 
ഷ്ട്രങ്ങള്‍ ഭയംകൊണ്ടു വിറയ്ക്കട്ടെ. കെരുബു 
മാലാഖകള്‍ക്കുമേല്‍, ദൈവം രാജാവായി ഇരി 
ക്കുന്നു, അതിനാല്‍ ലോകം ഭയംകൊണ്ടു വിറ 
യ്ക്കട്ടെ. 

2സീയോനിലുള്ള യഹോവ മഹാന്‍! എല്ലാ 
ജനങ്ങള്‍ക്കുംമേല്‍ അവന്‍ മഹാനായകന്‍. 

എല്ലാ മനുഷ്യരും നിന്‍െറനാമത്തെ വാഴ്ത്ത 
ട്ടെ. ദൈവത്തിന്‍െറ നാമം ഭയാനകം. അവന്‍ 
പരിശുദ്ധന്‍. 

4ദ്രക്തനായ രാജാവ്ന്യായത്തെ ഇഷ്ടപ്പെടു 
ന്നു. ദൈവമേ, നീ നന്മയെ സൃഷ്ടിച്ചു. യാ 
ക്കോബിന്‌ (യിസ്രായേല്‍) നീ നന്മയും നീതി 
യും കൊണ്ടുവന്നു. 

നമ്മുടെ ദൈവമാകുന്ന യഹോവയെ സ്തു 








ഭരിക്കും “ന്യായവിധി നടത്തും.” 


592 


തിക്കുകയും അവന്‍െറ വിശുദ്ധ പാദപീഠത്തെ* 
ആരാധിക്കുകയും ചെയ്യുക. 

മോശെയും അഹരോനും അവന്‍െറ പുരോ 
ഹിതന്മാരില്‍ ചിലരായിരുന്നു. ശമൂവേല്‍ അവ 
ന്‍െറ നാമത്തില്‍ വിളിക്കപ്പെട്ട ഒരാളുമായിരു 
ന്നു. അവര്‍ യഹോവയോടു പ്രാര്‍ത്ഥിക്കുകയും 
അവന്‍ അവര്‍ക്ക്‌ ഉത്തരമരുളുകയും ചെയ്തു. 

ഉയരമുള്ള മേഘത്തില്‍നിന്ന്‌ ദൈവം സം 
സാരിച്ചു. അവര്‍ അവന്‍െറ നിയമം അനുസ 
രിച്ചു. ദൈവം അവര്‍ക്കു നിയമം നല്‍കുകയും 
ചെയ്തു. 

ഞങ്ങളുടെ ദൈവമാകുന്ന യഹോവേ, അവ 
രുടെ പ്രാര്‍ത്ഥനകള്‍ക്ക്‌ നീ മറുപടി നല്‍കി. 
ക്ഷമിക്കുന്ന ദൈവമാണു നീയെന്നും തിന്മകള്‍ 
ചെയ്യുന്നവരെ നീ ശിക്ഷിക്കുമെന്നും നീ അവര്‍ 
ക്കു കാട്ടിക്കൊടുത്തു. 

നമ്മുടെ ദൈവമാകുന്ന യഹോവയെ വാ 
ഴ്ത്തുക. അവന്‍െറ വിശുദ്ധപര്‍വ്വതത്തെ നമ 
സ്കരിച്ചു അവനെ ആരാധിക്കുക. നമ്മുടെ ദൈ 
വമാകുന്ന യഹോവ സത്യമായും പരിശുദ്ധന്‍! 











സങ്കീര്‍ത്തനം 100 
ഒരു കൃതജ്ഞതാഗീതം. 

1ഭൂമി യേ, യഹോവയ്ക്കായി പാടുക! 

യഹോവയെ ശുശ്രൂഷിക്കുമ്പോള്‍ സന്തോ 
ഷിക്കുക! യഹോവയ്ക്കു മുമ്പില്‍ ആനന്ദഗീത 
ങ്ങളുമായി വരിക! 

യഹോവ ദൈവമാകുന്നെന്നറിയുക. അവന്‍ 
നമ്മെസൃഷ്ടിച്ചു. നാം അവന്‍െറ ജനം,നാം അവ 
ന്‍െറ കുഞ്ഞാടുകള്‍. 

4ക്ൃതജ്ഞതാഗാനങ്ങളുമായി അവന്‍െറ നഗര 
ത്തില്‍ വരിക. സ്തുതിഗീതങ്ങളുമായി അവ 
ന്‍െറ ആലയത്തില്‍ വരിക. അവനെ ആദരിക്കു 
കയും അവന്‍െറ നാമത്തെ വാഴ്ത്തുകയും ചെ 
മുക. 

യഹോവ നന്മയുള്ളവന്‍! അവന്‍െറ സ്നേ 
ഹം നിത്യമാകുന്നു. അവനെ നമുക്ക്‌ എന്നെന്നേ 
ക്കും ആശ്രയിക്കാം! 








സങ്കീര്‍ത്തനം 101 
ദാവീദിന്റെ ഒരു ഗാനം. 

സ്നേഹത്തെയും നീതിയെയും പറ്റി ഞാന്‍ 
പാടും. യഹോവേ, ഞാന്‍ നിനക്കു പാടും. 

മശദ്ധയോടെ ഞാന്‍ നിര്‍മ്മലജീവിതം നയി 
ക്കും. എന്‍െറ വസതിയില്‍ ഞാന്‍ നിര്‍മ്മല 
ജീവിതം നയിക്കും. യഹോവേ, നീയെപ്പോഴാ 
ണെനന്‍െറയടുത്തു വരിക? 

എന്‍െറ മുമ്പില്‍ എനിക്കു വിഗ്രഹങ്ങളൊ 
ന്നുമുണ്ടാകില്ല. നിന്നില്‍നിന്ന്‌ അപ്രകാരം തിരി 
യൂന്നവരെ ഞാന്‍ വെറുക്കുന്നു. ഞാനങ്ങനെ 
ചെയ്യുകയില്ല! 

“ഞാന്‍ വിശ്വസ്തനായിരിക്കും. ഞാന്‍ തിന്മ 
കള്‍ ചെയ്യുകയില്ല. 

അയല്‍ക്കാരനെപ്പുറ്റി രഹസ്യമായി ദുഷിക്കു 
ന്നവനെ ഞാന്‍ തടയും. മനുഷ്യരെ അഹങ്ക 
രിക്കാനോ മറ്റുള്ളവരെക്കാള്‍ മേന്മ നടിക്കാനോ 
ഞാന്‍ അനുവദിക്കില്ല. 

ആശ്രയിക്കാന്‍ കൊള്ളാവുന്നവര്‍ക്കായി ഞാ 
൯ രാജ്യം മുഴുവനും തെരയും. എന്നെശുശ്രൂഷി 
ക്കാന്‍ ഞാന്‍ അവരെമാത്രമേ അനുവദിക്കൂ. ശു 
ദ്ധജീവിതം നയിക്കുന്നവര്‍ക്കേ എന്‍െറ ദാസന്മാ 
രാകാനാകൂ. 











പാദപീഠം ഒരു പക്ഷേ ഇതിന്‌ “ദൈവാലയം” എന്ന്‌ 
അര്‍ത്ഥമായിരിക്കാം. 


593 സങ്കീര്‍ത്തനങ്ങള്‍ 101:7-103:10 


"നുണയന്മാരെ ഞാനെന്‍റെ വസതിയില്‍ 
പാര്‍പ്പിക്കുകയില്ല. നുണയന്മാരെ ഞാനെന്‍റെ 
അടുത്തിരുത്തുകയിലച്ല. 

ഈ രാജ്യത്തു വസിക്കുന്ന ദുഷ്ടന്മാരെ ഞാ 
നെപ്പോഴും നശിപ്പിക്കും. യഹോവയുടെ നഗര 
ത്തില്‍നിന്നും ഞാന്‍ ദുഷ്ടന്മാരെ തുരത്തും. 


സങ്കീര്‍ത്തനം 102 
യാതന അനുഭവിക്കുന്ന ഒരുവന്റെറ പ്രാര്‍ 
ത്ഥന. ക്ഷീണം തോന്നുമ്പോഴും യഹോ 
വയോടു പരാതിച്ചെടാനാഗ്രഹിക്കുമ്വോഴും 
ഉപയോഗിക്കാന്നുള്ളത്‌. 
യഹോവേ, എന്‍െറ പ്രാര്‍ത്ഥനകേട്ടാലും. 
സഹായത്തിനായുള്ള എന്‍െറ നിലവിളി 
ശ്രദ്ധിച്ചാലും. 

യഹോവേ, എനിക്കു ദൂരിതങ്ങളുണ്ടാകുമ്പോ 
ള്‍ എന്നെ കൈവെടിയരുതേ. എന്നെ ശ്രദ്ധിച്ചാ 
ലും. ഞാ൯ സഹായത്തിനായി നിലവിളിക്കു 
മ്പോള്‍ വേഗത്തില്‍ മറുപടി തന്നാലും. 

എന്‍െറ ജീവിതം പുകപോലെ മാഞ്ഞുപോ 
കുന്നു. മെല്ലെ അണയുന്ന അഗ്നി പോലെയാ 
ണെന്‍െറ ജീവിതം. 

“എന്‍െറ കരുത്തു നഷ്ടപ്പെട്ടിരിക്കൂന്നു. ഉണ 
ങ്ങി നശിക്കുന്ന പുല്ലുപോലെയാകുന്നു ഞാന്‍. 
ആഹാരം കഴിക്കാന്‍ പോലും ഞാന്‍ മറക്കുന്നു. 

ടവ്യസനംമൂലം എനിക്കു ഭാരം നഷ്ടപ്പെടു 
ന്നൂ. 
ബരുത്മിയില്‍ വസിക്കുന്ന മൂങ്ങയെപ്പോലെ 
ഞാന്‍ ഏകാകിയാകുന്നു. പുരാതനാവശിഷ്ട 
ങ്ങള്‍ക്കിടയില്‍ വസിക്കുന്ന മൂങ്ങയെപ്പോലെ 
ഏകനാണു ഞാന്‍. 

'എനിക്കുറങ്ങാനാകുന്നില്ല. മേല്‍ക്കൂരയില്‍ ഒ 
റ്റപ്പെട്ട പക്ഷിയെപ്പോലെയാകുന്നു ഞാന്‍. 

ശേത്രുക്കളെപ്പ്യോഴും എന്നെ അപമാനിക്കുന്നു. 
അവരെന്നെ പരിഹസിക്കുകയും ശപിക്കുകയും 
ചെയ്യുന്നു. 

മഹാദു:ഖമാണ്‌ എന്‍െറ ഏക ഭക്ഷണം. എ 
ന്‍െറ പാനീയങ്ങളില്‍ എന്‍െറ കണ്ണീര്‍ വീഴുന്നു. 

10എന്തെന്നാല്‍, യഹോവേ, നീയെന്നോടു 
കോപിക്കുന്നു. നീയെന്നെ ഉയര്‍ത്തുകയും പി 
ന്നെ എന്നെ എറിഞ്ഞുകളയുകയും ചെയ്തു. 

വ്ദിനാന്ത്യത്തിലെ നീണ്ട നിഴലുകള്‍ പോ 
ലെ എന്‍െറജീവിതം ഏറെക്കുറെ അവസാനി 
ച്ചു. ഉണങ്ങിയൊടുങ്ങുന്ന പുല്ലുകള്‍ പോലെ 
യാണു ഞാന്‍. 

പക്ഷേ യഹോവേ, നീ നിത്യമായി ജീവി 
ക്കും! നിന്‍െറനാമം എന്നും എന്നെന്നും തുടരും! 

13നീ ഉയര്‍ന്ന്‌ സീയോനെ ആശ്വസിപ്പിക്കും. 
സീയോനോടു നീ കാരുണ്യം കാട്ടുന്ന സമയ 
മെത്തും. 

14നിന്‍െറ ദാസന്മാര്‍ അവളുടെ കല്ലുകളെ 
സ്നേഹിക്കും. ആ നഗരത്തിന്‍െറപൂഴിയെപ്പോ 
ലും അവര്‍ സ്നേഹിക്കുന്നു! 

മനുഷ്യര്‍ യഹോവയുടെ നാമത്തെ ആരാ 
ധിക്കും. ദൈവമേ, ഭൂമിയിലുള്ള സകലരാജാ 
ക്കന്മാരും നിന്നെ ആദരിക്കും. 

$സീയോനെ യഹോവ പുനര്‍നിര്‍മ്മിക്കും. 
ജനം അവളുടെ തേജസ്സ്‌ വീണ്ടും കാണും. 

ജീവനോടെ അവന്‍ അവശേഷിപ്പിച്ചവരു 
ടെപ്രാര്‍ത്ഥനയ്ക്കു ദൈവം മറുപടിനല്‍കും. അ 
വരുടെ പ്രാര്‍ത്ഥനകള്‍ക്കു ദൈവം ചെവിയോ 
ര്‍ക്കും. 

18ഭാവിതലമുറകള്‍ക്കായി ഇക്കാര്യങ്ങളെഴുതു 
ക. ഭാവിയില്‍ അവര്‍ യഹോവയെ സ്തുതി 


























ക്കട്ടെ. 9യഹോവ ഉന്നതങ്ങളിലെ തന്‍െറ പരി 
ശുദ്ധസ്ഥലത്തുനിന്നും താഴേക്കുനോക്കും. സ്വര്‍ 
ഗുത്തിലിരുന്ന്‌ യഹോവ താഴെ ഭൂമിയിലേക്കു 
നോക്കും. 

മിതടവുകാരുടെ പ്രാര്‍ത്ഥനകള്‍ അവന്‍ കേ 
ള്‍ക്കുകയും ചെയ്യും. മരിക്കാന്‍ വിധിക്കപ്പെട്ടവ 
രെ അവന്‍ മോചിപ്പിക്കും. 

2അപ്പോള്‍ സീയോന്‍വാസികള്‍ യഹോവ 
യെപ്പറ്റി പറയും. അവന്‍െറനാമം അവര്‍ യെരൂ 
ശലേമില്‍ വാഴ്ത്തും. 

മരാഷ്ട്രങ്ങള്‍ ഒരുമിച്ച്‌ സംഘടിപ്പിക്കപ്പെടും. 
രാജ്യങ്ങള്‍ യഹോവയെ ശുശ്രൂഷിക്കാനെത്തും. 

23എനന്‍െറ കരുത്ത്‌ എന്നെ തോല്പിച്ചു. എന്‍െറ 
ആയുസ്സ്‌ ചുരുക്കപ്പെട്ടു. 

24അതിനാല്‍ ഞാന്‍ പറഞ്ഞു, “എന്നെ ചെറു 
പ്പത്തിലേ മരിക്കാനിടയാക്കരുതേ. ദൈവമേ, നീ 
എന്നും എന്നെന്നേക്കും ജീവിക്കും! 

25വളരെപണ്ട്‌, നീ ലോകം സൃഷ്ടിച്ചു. ആകാ 
ശത്തെ നീ സ്വന്തം കൈകള്‍ കൊണ്ടു സൃഷ്ടി 
ച്ചു! 

2ലോകവും ആകാശവും അവസാനിക്കും, പ 
ക്ഷേ നീ എന്നുംജീവിക്കും! അവ വസ്ത്രം പോ 
ലെകീറി പ്പോകും. വസ്ത്രങ്ങള്‍പോലെ നീ അ 
വയെ മാറ്റുകയും ചെയ്യും. അവ മാറ്റപ്പെടും. 
മ7പക്ഷേ, ദൈവമേ, നീ ഒരിക്കലും മാറുകയി 
ല്ല. നീ എന്നെന്നും ജിവിക്കും! 

28ഞങ്ങളിന്ന്‌ നിന്‍െറ ദാസന്മാര്‍. ഞങ്ങളുടെ 
കൂട്ടികളിവിടെ വസിക്കും. അവരുടെ പിന്‍ഗാമി 
കള്‍പോലും നിന്നെ ആരാധിക്കാന്‍ ഇവിടെയു 
ണ്ടാകും. 














സങ്കീര്‍ത്തനം 103 
ദാവീദിന്റെ ഒരു ഗാനം. 

1എന്‍െറ ആത്മാവേ, യഹോവയെ വാഴ ത്തു 
ക! എന്‍െറസര്‍പവ്വാന്തരംഗവുമേ, അവന്‍െറ വി 
ശുദ്ധനാമത്തെ വാഴ്ത്തുക! 

2എനന്‍െറെ ആത്മാവേ, യഹോവയെ വാഴ്ത്തു 
ക! അവന്‍ യഥാര്‍ത്ഥത്തില്‍ കരുണാമയനെ 
ന്നത്‌ വിസ്മരിക്കരുത്‌. 

3ദൈവം നമ്മള്‍ ചെയ്തപാപങ്ങളെല്ലാം 
പൊ റുക്കുന്നു. നമ്മുടെ രോഗങ്ങളെയെല്ലാം 
അവന്‍ സൌവഖ്യമാക്കുന്നു. 

നമ്മുടെ ജീവനെ അവന്‍ കല്ലറയില്‍ നിന്നും 
രക്ഷിക്കുന്നു. ദൈവം നമുക്കു സ്നേഹവും സ 
ഹാനുഭൂതിയും നല്‍കുന്നു. 

ദൈവം നമുക്കു സമൃദ്ധമായി നല്ലകാര്യങ്ങള്‍ 
നല്‍കുന്നു. അവന്‍ കഴുകനെപ്പോലെ നമ്മെ 
വീണ്ടും ചെറുപ്പമാക്കുന്നു. 

യഹോവ നീതിമാനാകുന്നു. അന്യരാല്‍ പീ 
ഡിപ്പിക്കപ്പെടുന്നവര്‍ക്ക്‌ ദൈവം ന്യായം കൊ 
ണ്ടുവരുന്നു. 

"ദൈവം തനന്‍െറനിയമങ്ങള്‍ മോശെയെ പഠി 
പ്പിച്ചു. ദൈവം തനിക്കു ചെയ്യാനാകുന്ന ശക്ത 
മായ പ്രവൃത്തികള്‍ യിസ്രായേലിനു കാണിച്ചു 
കൊടുത്തു! 

യഹോവ സഹാനുഭൂതിയും കാരുണ്യവുമു 
ള്ളവന്‍. ദൈവം ക്ഷമാശീലനും നിറയെ സ്നേ 
ഹമുള്ളവനുമാകുന്നു. 

യഹോവ എപ്പോഴും വിമര്‍ശിക്കുകയില്പ. അ 











വനെന്നെന്നും നമ്മോടു കോപിച്ചിരിക്കുക 
യില്ല. 
10നമ്മള്‍ ദൈവത്തിനെതിരെ പാപം 


ചെയ്തെങ്കിലും അര്‍ഹിക്കുന്നശിക്ഷ അവന്‍ 
നമ്മള്‍ക്കു നല്‍കിയില്ല. 


സങ്കീര്‍ത്തനങ്ങള്‍ 103:11-104:24 594 


ദൈവത്തിനു തന്‍െറ ഭക്തന്മാരോടുള്ള 
സ്നേഹം ഭൂമിക്കുമേലുള്ള സ്വര്‍ഗ്ഗത്തോളം ഉയ 
രത്തിലാകുന്നു. 

കിഴക്കു പടിഞ്ഞാറില്‍ നിന്നകന്നിരിക്കുന്ന 
തുപോലെ അവന്‍ നമ്മുടെ പാപത്തെയും അ 
കറ്റിയിരിക്കുന്നു. 

പിതാവു തന്‍െറ മക്കളോടെന്നപോലെ യ 
ഹോവ തന്‍െറ ഭക്തന്മാരോടു കരുണകാട്ടുന്നു. 

14ദൈവം നമ്മെപ്പറ്റി എല്ലാമറിയുന്നു. നമ്മള്‍ 
മണ്ണില്‍നിന്നും സൃഷ്ടിക്കപ്പെട്ടുവെന്നു ദൈവം 
അറിയുന്നു. 

1ടനമ്മുടെ ആയുസ്സു ഹ്രസ്വമാണെന്നു ദൈ 
വമറിയുന്നു. നമ്മുടെ ജീവിതം പുല്ലിനെപ്പോ 
ലെയാണെന്നവന്‍ അറിയുന്നു. 

16നമ്മളൊരു കൊച്ചു കാട്ടുപൂവു പോലെയാ 
ണെന്നു ദൈവമറിയുന്നു. ആ പുഷ്ണം വേഗത്തി 
ല്‍വളരുന്നു. അപ്പോള്‍ ചൂടുകാറ്റടിച്ച്‌ പൂവുണ 
ങ്ങുന്നു. പിന്നെ, പൂവ്‌ എവിടെയാണു വളര്‍ന്ന 
തെന്നു പോലും നിങ്ങള്‍ക്കു പറയാനാകില്ല. 

17 എന്നാല്‍ യഹോവ തന്‍െറ ഭക്തരെ എപ്പോ 
ഴും സ്നേഹിച്ചിരുന്നു. അവന്‍ തന്‍െറ ഭക്തന്മാ 
രോടുള്ള സ്നേഹംഎന്നെന്നും തുടരുകയും ചെ 
യും! അവരുടെ മക്കളോടും മക്കളുടെ മക്കളോടും 
ദൈവം നന്മ കാട്ടും. 

18തന്‍െറ കരാറനുസരിക്കുന്നവരോടു ദൈവം 
നന്മകാട്ടും. തന്‍െറ കല്വനകളനുസരിക്കുന്നവ 
രോട്‌ അവന്‍ നന്മ കാട്ടും. 

1ദൈവത്തിന്‍റെറ സിംഹാസനം സ്വര്‍ഗ്ഗത്തി 
ലാകുന്നു. എല്ലാറ്റിനും മേല്‍ അവന്‍ ഭരണം ന 
ടത്തുകയും ചെയ്യൂന്നു. 

മദൂതന്മാരേ, യഹോവയെ വാഴ്ത്തുക! ദൈവ 
കല്പനകള്‍ അനുസരിക്കുന്ന ശക്തരായ ഭടന്മാ 
രാണു നിങ്ങള്‍. നിങ്ങള്‍ അവനെശ്രവിക്കുകയും 
അവനന്‍റകല്ലനകളനുസരിക്കുകയുംചെയ്യുന്നു. 

2.അവനന്‍െറെ സര്‍വ്വസൈന്യവുമേ, യഹോ 
വയെ വാഴ്ത്തുക. നിങ്ങള്‍ അവന്‍െറ ദാസര്‍. 
ദൈവേച്ഛയനുസരിച്ച്‌ നിങ്ങള്‍ പ്രവര്‍ത്തി 
ക്കുക. 

മായഹോവ എല്ലായിടവും സര്‍വ്വതും സൃഷ്ടി 
ച്ചു. ദൈവം എല്ലായിടത്തും എല്ലാം ഭരിക്കുന്നു. 
ആ വസ്തുക്കളെല്ലാം അവനെ വാഴ്ത്തട്ടെ! എ 
നെറ ആത്മാവേ, യഹോവയെ വാഴ്ത്തുക! 














സങ്കീര്‍ത്തനം 104 

1എനന്‍െറ ആത്മാവേ, യഹോവയെ വാഴ്ത്തു 
ക! എനന്‍െറെദൈവമാകുന്ന യഹോവേ, നീ അതി 
വിശിഷ്ടനാകുന്നു! നീ മഹത്വത്തിന്‍െറയും പ്ര 
താപത്തിന്‍െറയും വസ്ത്രമണിയുന്നു. 

2മേലങ്കി ധരിക്കുമ്പോലെ നീ പ്രകാശത്തെ 
ധരിക്കുന്നു. ആകാശത്തെ നീയൊരു വിരിപ്പു 
പോലെ നിരത്തുന്നു. 

ദൈവമേ, അവയ്ക്കെല്ലാംമുകളില്‍ നീ നി 
നന്‍െറെവസതിപണിതു. കട്ടിമേഘങ്ങളെ നീ രഥ 
മായി ഉപയോഗിക്കുന്നു. കാറ്റിന്‍െറ ചിറകിലേ 
റി ആകാശത്തിലൂടെ സഞ്ചരിക്കുകയും ചെയ്യു 
ന്നു. 

“ദൈവമേ, നിന്‍െറ ദൂതന്മാരെ നീ കാറ്റുപോ 
ലെയാക്കി. നിന്‍െറ ദാസന്മാരെ അഗ്നിപോ 
ലെയും. * 








ദൂതന്മാരെ ... പോലെയും കെരുബുമാലാഖമാര്‍, 

സാറാ ഫുമാലാഖമാര്‍ എന്നീ രണ്ടു തരം ദൂതന്മാരെ 
BS ES 

പ്പറ്റി പറയുക യാവാം ഇത്‌. “അഗ്നി എന്നര്‍ത്ഥമുള്ള 

എബ്രായപദം പോലെയാണ്‌ സാറാഫ്‌ എന്ന പേരി 

നര്‍ത്ഥം. 





ദൈവമേ, ഭൂമിയെ നീ അതിന്‍െറ അടിത്ത 
റകളില്‍ സൃഷ്ടിച്ചു. അതിനാല്‍ അതൊരിക്കലും 
നശിപ്പിക്കപ്പെടില്പ. 

അതിനെ നീ ജലംകൊണ്ട്‌ ഒരു പുതപ്പു 
പോലെ മൂടി. ജലം പര്‍വ്വതങ്ങളെ മൂടി. 

പക്ഷേ നീ കല്പന നല്‍കുകയും ജലം ഇറ 
ങ്ങിപ്പോകുകയും ചെയ്തു. ദൈവമേ, നീ ജല 
ത്തിനുനേര്‍ക്ക്‌ ആക്രോശിച്ചു. ജലം ഒഴുകിപ്പോ 
കുകയും ചെയ്തു. 

ട്പര്‍വ്ൃവതങ്ങളില്‍നിന്നും ജലം സമതലങ്ങളി 
ലേക്കും, നീ അതിനായുണ്ടാക്കിയ സ്ഥലങ്ങളി 
ലേക്കും ഒഴുകി. 

9സമുദ്രങ്ങള്‍ക്കു നീ പരിധി കല്ലിച്ചു. വെള്ളം 
ഇനിമേലില്‍ ഭൂമിയെ മൂടുകയുമില്ല. 

10ദൈവമേ, നീ ജലത്തെ ഉറവകളില്‍ നിന്നും 
അരുവികളിലേക്കൊഴുക്കി. അത്‌ താഴേക്ക്‌ പര്‍വ്വ 
തങ്ങളിലെ അരുവികളിലൂടെ ഒഴുകുന്നു. 

1അരുവികള്‍ കാട്ടുമൃഗങ്ങള്‍ക്കു വെള്ളം നല്‍ 
കുന്നു. കാട്ടുകഴുതപോലും വെള്ളം കുടിക്കാന്‍ 
അവിടെയെത്തുന്നു. 

12കാട്ടുപക്ഷികള്‍ തടാകക്കരയില്‍ താവളമടി 
ക്കാന്‍ വരുന്നു. അടുത്തുള്ള മരങ്ങളിലിരുന്ന്‌ 
അവ പാട്ടുപാടുന്നു. 

13ദൈെവം പര്‍വ്വതങ്ങളിലേക്കു മഴയെ അയ 
യ്ക്കുന്നു. ദൈവം സൃഷ്ടിച്ചവ ഭൂമിക്കുവേണ്ട 
തെല്ലാം നല്‍കുന്നു. 

മൃഗങ്ങള്‍ക്കു തിന്നാന്‍ ദൈവം പുല്ലിനെ 
വളര്‍ത്തുന്നു. നമ്മള്‍ വളര്‍ത്തുന്ന ചെടികള്‍ 
അവന്‍ നമുക്കുതന്നു. ആ ചെടികള്‍ ഭൂമിയി 
ല്‍നിന്നും നമുക്കാഹാരം തരുന്നു. 

ദൈവം നമുക്ക്‌, നമ്മെ സന്തോഷിപ്പിക്കുന്ന 
വീഞ്ഞു തരുന്നു, നമ്മുടെ ചര്‍മ്മത്തെ മൃദുലമാ 
ക്കുന്ന തൈലം തരുന്നു, നമ്മെ കരുത്തരാക്കുന്ന 
ആഹാരം തരുന്നു. 

1ലെബാനോനിലെ വലിയദേവദാരു മരങ്ങ 
ള്‍ യഹോവയുടേതാകുന്നു. യഹോവ ആ മര 
ങ്ങള്‍ നട്ടു, അവയ്ക്കാവശ്യമായ ജലം അവന്‍ 
നല്‍കുകയും ചെയ്യുന്നു. 

പക്ഷികള്‍ അവയുടെ കമ്പുകളില്‍ കൂടു 
കൂട്ടുന്നു. സരളവ്ൃക്ഷങ്ങളില്‍ വലിയകൊക്കുകള്‍ 
വസിക്കുന്നു. 
1ഉന്നതപര്‍വൃതങ്ങള്‍ കാട്ടാടുകള്‍ക്കു 
വസതി. വലിയ പാറകള്‍ കുഴിമുയലുകള്‍ക്ക്‌ 
അഭയ സ്ഥാനം. 

19ദെവമേ, ഉത്സവദിനാരംഭം അറിയിക്കാന്‍ 
നീ ഞങ്ങള്‍ക്കു ചന്ദ്രനെ തന്നു. സൂര്യന്‍ എപ്പോ 
ഴസ്തമിക്കണമെന്ന്‌ സ്വയം അറിയുന്നു. 

20ഇരുട്ടിനെ നീ രാത്രിയാക്കി-കാട്ടുമുഗങ്ങള്‍ 
ഇരതേടിയിറങ്ങുന്ന സമയം. 
































മീസിംഹങ്ങള്‍ ആക്രമിക്കുമ്പോള്‍ ദൈവം 
നല്‍ കുന്ന ആ ഭക്ഷണത്തിനായി അവനോടു 
ചോദി ക്കുമ്പോലെ ഗര്‍ജ്ജിക്കുന്നു. 

22അനന്തരം സൂര്യ൯ന്‍ഉദിക്കുകയും മൃഗങ്ങള്‍ അ 
വയുടെ താവളങ്ങളിലേക്കു വിശ്രമത്തിനു മട 
ങ്ങുകയും ചെയ്യുന്നു. 

2തനുഷ്യര്‍ ജോലിക്കായി പുറത്തേക്കു പോകു 
ന്നു. വൈകുന്നേരംവരെ അവര്‍ പണിയെടുക്കു 
കയും ചെയ്യുന്നു. 

24യഹോവേ, നീ പല അത്ഭുതങ്ങളും പ്രവര്‍ 
ത്തിച്ചിരിക്കുന്നു. ഭൂമിനിറയെ നീ സൃഷ്ടിച്ച 





ചര്‍മ്മത്തെ മൃദുലമാക്കുന്ന “നമ്മുടെ മുഖം തിളക്കുന്ന” 
എന്നു വാച്യാര്‍ത്ഥം. “നമ്മെ സന്തോഷിപ്പിക്കുന്ന” 
എന്നും അര്‍ത്ഥമാവാം. 








595 സങ്കീര്‍ത്തനങ്ങള്‍ 104:25-105:26 


വസ്തുക്കളാണ്‌. നിന്‍െറ എല്ലാ പ്രവൃത്തികളി 
ലും നിന്‍െറ ജ്ഞാനം ഞങ്ങള്‍ കാണുന്നു. 

മട്സമുദ്രത്തെ നോക്കുക. അതെത്ര വിശാലം! 
അനേകം ജീവികള്‍ അതിലുണ്ട്‌! വലുതം ചെറു 
തുമായി അസംഖ്യം! 

2നീ സൃഷ്ടിച്ച സമുദ്രജീവിയായ ലിവ്യാ 
ഥാന്‍ കടലില്‍ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴും 
സമുദ്രത്തിനു മീതേകൂടി കപ്പലൂകളോടുന്നു. 

27ദൈവമേ, ഇതെല്ലാം നിന്നെ ആശ്രയിച്ചി 
രിക്കുന്നു. ശരിയായ സമയത്ത്‌ നീ അവയ്ക്കു 
ഭക്ഷണം നല്‍കുന്നു. 

28ദെവമേ, സകല ജീവികള്‍ക്കുമാവശ്യമായ 
ഭക്ഷണം നീ നല്‍കുന്നു. നീ നിന്‍െറ കൈകള്‍ 
നിവര്‍ക്കുകയും അതില്‍ നിറഞ്ഞ നല്പഭക്ഷണം 
അവര്‍ മതിയാകുവോളം തിന്നുകയും ചെയു 
ന്നു. 

29നീയവരെ കൈവെടിയുമ്പോള്‍ അവര്‍ ഭയ 
ചകിതരാവുകയും ചെയ്യുന്നു. അവരുടെ ശ്വാ 
സം അവരെ വിട്ടുപോകുന്നു; അവര്‍ ക്ഷീണി 
തരായി മരിക്കുകയും അവരുടെ ശരീരം വീണ്ടും 
മണ്ണാകുകയും ചെയ്യും. 

പക്ഷേ, യഹോവേ, നീ നിന്‍െറ ആത്മാവി 
നെ അയച്ചപ്പോള്‍ അവര്‍ ആരോഗ്യവാന്മാ 
രായി! ദേശത്തെ നീ പുതിയതുപോലെ വീണ്ടു 
മാക്കുകയും ചെയ്തു! 

31യഹോവയുടെ മഹത്വം എന്നെന്നും തുടര 
ട്ടെ! തന്‍െറസഷ്ടികളില്‍ യഹോവ ആനന്ദിക്ക 
ട്ടെ! 

3ായഹോവയ്ക്കു ഭൂമിയെ വെറുതെയൊന്നു 
നോക്കുകയേ വേണ്ടു, ഭൂമി വിറകൊള്ളും. അവ 
൯ ഒന്നു തൊടുമ്പോള്‍ പര്‍വ്വതത്തില്‍നിന്നു 
പുക ഉയരാന്‍ തുടങ്ങും. 

ജീവിതത്തിലുടനീളം ഞാന്‍ യഹോവയ്ക്കു 
പാടും. ജീവിച്ചിരിക്കുന്നകാലം മൂഴുവന്‍ യഹോ 
വയ്ക്കു ഞാന്‍ സ്തോത്രം പാടും. 

34ഞാന്‍ പറഞ്ഞ വാക്കുകള്‍ അവനെ സന്തോ 
ഷിപ്പിക്കട്ട. ഞാന്‍ യഹോവയില്‍ സന്തുഷ്ട 
നാകുന്നു. 

പാപം ഭൂമിയില്‍നിന്നും മറയട്ടെ. ദുഷ്ടര്‍ 
എന്നെന്നേക്കും നശിക്കട്ടെ. എന്‍െറ ആത്മാവേ, 
യഹോവയെ വാഴ്ത്തുക! യഹോവയെ വാ 
ഴ്ത്തുക! 




















സങ്കീര്‍ത്തനം 105 

യഹോവയ്ക്കു നന്ദി. അവന്‍െറ നാമത്തെ 
ആരാധിക്കുക. അവന്‍െറ അത്ഭൂതപ്രവൃത്തിക 
ളെപ്പറ്റി രാഷ്ട്രങ്ങളോടു പറയുക. 

യഹോവയ്ക്കു പാടുക. അവനുസ്തുതി പാ 
ടുക. അവന്‍െറ അത്ഭൂതപ്രവൃത്തികളെപ്പറ്റി പ 
റയുക. 

യഹോവയുടെ വിശുദ്ധനാമത്തില്‍ അഭിമാ 
നിക്കുക. യഹോവയെത്തേടിവരുന്നവരേ, സ 
ന്തോഷിക്കുക! 

4ംംരൂുത്തിനായി യഹോവയെ സമീപിക്കുക. 
സഹായത്തിനായി എപ്പോഴും അവനെ സമീ 
പിക്കുക. 

അവന്‍െറ അത്ഭൂതപ്രവൃത്തികളെ ഓര്‍മ്മി 
ക്കുക. അവന്‍െറ അത്ഭുതങ്ങളും വിവേകമുള്ള 
തീരുമാനങ്ങളും ഓര്‍മ്മിക്കുക. 

അവന്‍െറ ദാസനായ അബ്രാഹാമിന്‍െറ പി 
൯ഗാമികളാണു നിങ്ങള്‍. ദൈവം തെരഞ്ഞെടു 
ത്ത യാക്കോബിന്‍റെ പി൯ഗാമികളാണു നി 
ങ്ങള്‍. 





"യഹോവയാകുന്നു നമ്മുടെ ദൈവം. മുഴുവ 
൯ ലോകത്തെയും യഹോവ ഭരിക്കുന്നു. * 

ദൈവം തന്‍െറ കരാര്‍ എന്നെന്നും ഓര്‍മ്മി 
ക്കുന്നു. ആയിരം തലമുറകളോളം അവന്‍ തന്‍െറ 
വാഗ്ദാനം ഓര്‍മ്മിക്കുന്നു. 

ദൈവം അബ്രാഹാമുമായി ഒരു കരാറുണ്ടാ 
ക്കി. അവന്‍ യിസ്ഹാക്കിനൊരു വാഗ്ദാനം 
നല്‍കി. 

10അനന്തരം അവന്‍ അതു യാക്കോബിനുവേ 
ണ്ടി ഒരു നിയമമാക്കി. യിസ്രായേലുമായി ദൈ 
വം തന്‍െറകരാറുണ്ടാക്കി. അതെന്നെന്നേക്കും തു 
ടരും! 


ദൈവം പറഞ്ഞു, “കനാ൯ന്‍ദേശം ഞാന്‍ നി 
ങ്ങള്‍ക്കു തരും. ആ ദേശം നിങ്ങളുടേതാകും.” 

12അബ്രാഹാമിന്‍െറ കുടുംബം ചെറുതായിരു 
ന്നപ്പോഴാണ്‌ ദൈവം ആ വാഗ്ദാനം നല്‍കി 
യത്‌. അവിടെ സമയം ചിലവഴിച്ച അപരിചി 
തര്‍ മാത്രമായിരുന്നു അവര്‍. 

13അവര്‍ ദേശങ്ങള്‍തോറും രാജ്യങ്ങള്‍ തോറും 
സഞ്ചരിച്ചു. 

4പക്ഷേ അവരോടു മോശമായിപെരുമാറാ൯ 
ദൈവം ആരെയും അനുവദിച്ചില്ല.അവര്‍ക്ക്‌ ഒരു 
ദോഷവും ചെയ്യരുതെന്ന്‌ ദൈവം രാജാക്കന്മാര്‍ 
ക്കു മുന്നറിയിപ്പുനല്‍കി. 

ദൈവം പറഞ്ഞു, “എന്‍െറ തെരഞ്ഞെടുക്ക 
പ്പെട്ട ജനങ്ങളെ വേദനിപ്പിക്കരുത്‌. എന്‍െറ പ്ര 
വാചകര്‍ക്ക്‌ ദോഷമൊന്നും ചെയ്യരുത്‌.” 

16ആ രാജ്യത്ത്‌ ദൈവം ക്ഷാമമുണ്ടാക്കി. മനു 
ഷൃര്‍ക്ക്‌ ആവശ്യമായ ഭക്ഷണം ലഭിച്ചില്ല. 

പക്ഷേ ദൈവം അവര്‍ക്കു മുന്നാലെ യോ 
സേഫ്‌ എന്നുപേരായ ഒരാളെഅയച്ചു. അടിമ 
യായി വില്‍ക്കപ്പെട്ടവനായിരുന്നു യോസേഫ്‌. 

18 യോസേഫിനന്‍െറ കാലില്‍ അവര്‍ ഒരു കയര്‍ 
ബന്ധിച്ചു. അവനന്‍െറകഴുത്തില്‍ അവരൊരു ഇ 
രുമ്പു വളയമിട്ടു. 

19അവന്‍പറഞ്ഞ കാര്യങ്ങള്‍ യഥാര്‍ത്ഥത്തില്‍ 
സംഭവിക്കുംവരെ യോസേഫ്‌ ഒരടിമയായി തുട 
ര്‍ന്നു. യോസേഫു പറഞ്ഞതു ശരിയായിരുന്നു 
വെന്ന്‌ യഹോവയുടെ സന്ദേശം തെളിയിച്ചു. 

20അതിനാല്‍ ഈജിപ്തിലെ രാജാവ്‌ അയാ 
ളെ വിട്ടയച്ചു. ആ രാജ്യാധിപ൯ അയാളെ തു 
റുങ്കലില്‍നിന്നും തുറന്നു വിട്ടു. 

21അദ്ദേഹം അയാളെ കൊട്ടാരത്തിനന്‍െറ ചുമ 
തലക്കാരനാക്കി. അദ്ദേഹത്തിനുണ്ടായിരുന്നതെ 
ല്ലാം യോസേഫ്‌ പരിപാലിച്ചു. 

22യോസേഫ്‌ മറ്റു നേതാക്കള്‍ക്ക്‌ നിര്‍ദ്ദേശ 
ങ്ങള്‍നല്‍കി. മൂപ്പന്മാരെയോസേഫ്‌ പഠിപ്പിച്ചു. 

23അനന്തരം യിസ്രായേല്‍ ഈജിപ്തിലേക്കു 
വന്നു. ഹാമിന്‍െറരാജ്യത്തില്‍ യാക്കോബ്‌ വ 


സിച്ചു. 























24യാക്കോബിനന്‍െറ കുടുംബം വളരെവലുതാ 
യി. അവര്‍ തങ്ങളുടെ ശത്രുക്കളെക്കാള്‍ പ്രബല 
രായി. 

2അതിനാല്‍ ഈജിപ്തുകാര്‍ യാക്കോബി 
ന്‍െറ കുടുംബത്തെവെറുക്കാ൯ തുടങ്ങി. തങ്ങളു 
ടെ അടിമകള്‍ക്കെതിരെ അവര്‍ ഗൂഡാലോചന 
നടത്തി. 

2അതിനാല്‍ ദൈവം തന്‍െറ ദാസനായ മോ 
ശെയെയും ദൈവത്തിന്‍െറ അഭിഷിക്ത പുരോ 
ഹിതനായ അഹരോനെയും അയച്ചു. 





മുഴുവന്‍ ... ഭരിക്കുന്നു “ഭൂമി മുഴുവനും അവന്‍െറ 
കല്പന” എന്നു വാച്യാര്‍ത്ഥം. 


സങ്കീര്‍ത്തനങ്ങള്‍ 105:27-106:20 596 


27ഹാമിനന്‍െറ രാജ്യത്ത്‌ അനവധി അത്ഭൂതങ്ങ 
ള്‍ചെയ്യാന്‍ ദൈവം മോശെയെയും അഹരോ 
നെയും ഉപയോഗിച്ചു. 

28ദൈവം കൂരിരുട്ടിനെ അയച്ചെങ്കിലും ഈജി 
പ്തുകാര്‍ അവനെ ശ്രവിച്ചില്ല. 

29അതിനാല്‍ ദൈവം ജലത്തെ രക്തമാക്കുക 
യും അതിലെ മത്സ്യങ്ങളെല്ലാം ചാകുകയും ചെ 
യ്തു. 

3അവരുടെ രാജ്യം തവളകളെക്കൊണ്ടു നിറ 
ഞ്ഞു. രാജാവിന്‍െറ കിടപ്പറയില്‍പോലും തവ 
ഉകള്‍ ഉണ്ടായിരുന്നു. 

31ദൈവം കല്പിക്കുകയും ഈച്ചകളും പേനുക 
ളുംവരികയും അവ എല്ലായിടവും നിറയുകയും 
ചെയ്തു! 

32മഴയെ ദൈവം ആലിപ്പഴമാക്കി. അവരുടെ 
ദേശമാകെ മിന്നല്‍പ്പിണരുണ്ടായി. 

33അവരുടെ മുന്തിരിവള്ളികളും അത്തിമരങ്ങ 
ളും ദൈവം നശിപ്പിച്ചു. അവരുടെ രാജ്യത്തെ 
എല്ലാ മരങ്ങളും ദൈവം നശിപ്പിച്ചു. 

34ദെവംകല്പന നല്‍കി, വെട്ടുക്കിളികളും പു 
ല്‍ച്ചാടികളും എത്തി. അവ അസംഖ്യമുണ്ടായി 
രുന്നു! 

ടവെട്ടുക്കിളികളും പുല്‍ച്ചാടികളും രാജ്യത്തെ 
ചെടികളൊന്നാകെ തിന്നു. വയലുകളിലെ വി 
ളവു മുഴുവനും അവതിന്നു. 

36അനന്തരം ദൈവം അവരുടെ രാജ്യത്തെ 
സ കല ആദ്യജാതരെയും വധിക്കുകയും 
ചെയ്തു. അവരുടെ ഏറ്റവും മൂത്തപൂത്രന്മാരെ 
ദൈവം വധിച്ചു. 

37അനന്തരം ദൈവം തന്‍െറ ജനത്തെ ഈജി 
പ്തില്‍നിന്നും മോചിപ്പിച്ചു. അവര്‍ സ്വര്‍ണ്ണ 
വും വെള്ളിയും തങ്ങളോടൊപ്പം കൊണ്ടുവന്നു. 
ദൈവത്തിന്‍െറ ജനത്തിലൊരാളും ഇടറിവീ 
ണില്ല. 

38ദൈവത്തിനന്‍െറെ ജനം പോകുന്നതില്‍ ഈജി 
പ്ത്‌ ആഹ്ലാദിച്ചു, എന്തെന്നാല്‍ദൈവത്തിന്‍െറ 
ജനത്തെ അവര്‍ ഭയന്നു. 











കൊണ്ട്‌ അവനു നന്ദി പറയുക! ദൈവത്തിന്‍െറ 
സ്നേഹം നിത്യൃമാകുന്നു! 

യഹോവ എത്ര വിശിഷ്ടനെന്ന്‌ ആര്‍ക്കും 
വിവരിക്കാനാവില്ല. അവനെ മതിയാവോളം 
സ്തുതിക്കാനാര്‍ക്കുമാവില്ല. 

ദൈവത്തിന്‍െറ കല്വനകളനുസരിക്കുന്നവര്‍ 
ഭാഗ്യവാന്മാര്‍. അവരെപ്പോഴും നന്മകള്‍ ചെയ്യു 
ന്നു. 

യഹോവേ, നിന്‍െറ ജനത്തോടു കാരുണ്യം 
കാട്ടുമ്പോള്‍ എന്നെ ഓര്‍മ്മിച്ചാലും. എന്നെ ര 
ക്ഷിക്കാനും ഓര്‍മ്മിച്ചാലും! 

യഹോവേ, നിന്‍െറ തെരഞ്ഞെടുക്കപ്പെട്ട ജ 
നത്തിനായി നീ ചെയ്യുന്ന നന്മകളില്‍ എന്നെ 
യും പങ്കാളിയാക്കിയാലും. നിന്‍െറ ജനത്തോ 
ടൊപ്പം ഞാന്‍ ആഹ്റ്റാദിക്കട്ടെ. നിന്നെ സ്തുതി 
ക്കുവാന്‍ നിന്‍െറ ജനത്തോടൊപ്പം ഞാന്‍ ചേര 
ട്ടെ. 

ഞങ്ങളുടെ പൂര്‍വ്വികരെപ്പോലെ ഞങ്ങള്‍ 
പാപം ചെയ്തു. ഞങ്ങള്‍ക്കുതെറ്റുപറ്റി. ഞങ്ങള്‍ 
തിന്മകള്‍ ചെയ്തു! 

യഹോവേ, ഈജിപ്തിലെ ഞങ്ങളുടെ പൂര്‍ 
വ്വികര്‍ നിന്‍െറ അത്ഭൂതപ്രവൃത്തികളില്‍നിന്നും 
ഒന്നും പഠിചില്ല. ചെങ്കടലിനടുത്ത്‌ അവര്‍ നിന 
ക്കെതിരെ തിരിഞ്ഞു. 

എന്നാല്‍ ദൈവം ഞങ്ങളുടെ പൂര്‍വ്വികരെ 
തന്‍െറ നാമത്തിന്‍െറ പേരില്‍ രക്ഷിച്ചു. തന്‍െറ 
മഹാശക്തികാണിക്കാ൯ ദൈവം അവരെ രക്ഷി 
ച്ചു. 

ദൈവം കല്പിക്കുകയും ചെങ്കടല്‍ വരളുകയും 
ചെയ്തു. മരുഭൂമിയെന്നപോലെ അഗാധസമു 
ദ്രത്തിലെ ഉണങ്ങിയനിലത്തുകൂടി ദൈവം ഞ 
ങ്ങളുടെ പൂര്‍വ്വികരെ നടക്കുമാറാക്കി. 

1%ഞങ്ങളുടെ പൂര്‍വ്വികരെ അവരുടെ ശത്രു 
ക്കളില്‍നിന്നും ദൈവം രക്ഷിച്ചു! ദൈവം അവ 
രെ തങ്ങളുടെ ശത്രുക്കളില്‍നിന്നും രക്ഷിച്ചു. 

11അവരുടെ ശത്രുക്കളെ ദൈവം സമുദ്രം കൊ 
ണ്ടുമൂടി. അവരുടെ ശത്രുക്കളിലൊരുവനും രക്ഷ 
പ്പെട്ടില്ല! 









































39ദൈവം തന്‍െറ മേഘത്തെ വിരിപ്പുറേ ലെ 
നിവര്‍ത്തി. തന്‍െറ ജനത്തിന്‌ അഗനിസ്തംഭ 
ത്തില്‍നിന്ന്രാത്രിയില്‍അവന്‍വെളിച്ചംനല്‍കി. 

4ജനം ഭക്ഷണം ചോദിച്ചു, ദൈവം അവര്‍ക്കു 
കാടപ്പക്ഷികളെ നല്‍കി. അവന്‍ അവര്‍ക്ക്‌ സ്വര്‍ 
ഗുത്തില്‍നിന്നും സമൃദ്ധമായി അപ്പം നല്‍കി. 

4ദൈവം പാറയെപിളര്‍ക്കുകയും വെള്ളം പ 
തഞ്ഞൊഴുകുകയും ചെയ്തു. മരുഭൂമിയില്‍ ഒരു 
നദിയൊഴുകാന്‍ തുടങ്ങി! 

ദൈവം തന്‍െറ വിശുദ്ധവാഗ്ദാനം ഓര്‍മ്മി 
ച്ചു. തന്‍െറദാസനായ അബ്രാഹാമിനു കൊടു 
ത്ത വാക്ക്‌ അവന്‍ ഓര്‍മ്മിച്ചു. 

43ദൈവം തനന്‍െറജനത്തെ ഈജിപ്തില്‍നി 
ന്നും മോചിപ്പിച്ചു. ജനം ആഹ്ലാദത്തോടെ, ആന 
ന്ദഗീതവും പാടി പുറത്തേക്കുവന്നു! 

44അനന്തരം ദൈവം തന്‍െറ ജനത്തിന്‌ 
അന്യര്‍ വസിച്ചിരുന്ന രാജ്യം നല്‍കി. അന്യര്‍ 
അദ്ധ്വാനിച്ചുണ്ടാക്കിയതൊക്കെയും ദൈവത്തി 
ന്‍െറ ജനത്തിനു കിട്ടി. 

4ടദൈവം എന്തിനിതു ചെയ്തു? അതിനാല്‍ 
അവന്‍െറ ജനത്തിന്‌ അവന്‍െറ നിയമം അനു 
സരിക്കാ൯ന്‍ കഴിഞ്ഞു. അതിനാലവര്‍ക്ക്‌ അവ 
ന്‍െറ വചനങ്ങള്‍ ശ്രദ്ധയോടെ അനുസരിക്കാന്‍ 
കഴിഞ്ഞു. യഹോവ വാഴ്ത്തപ്പെടട്ടെ! 








സങ്കീര്‍ത്തനം 106 
യഹോവയെ സ്തുതിക്കുക! നല്ലവനായതു 


2അപ്പോള്‍ ഞങ്ങളുടെ പൂര്‍വ്വികര്‍ ദൈവ 
ത്തെ വിശ്വസിച്ചു. അവര്‍ അവനു സ്തോത്ര 
ങ്ങള്‍ പാടി. 

പക്ഷേ ഞങ്ങളുടെ പൂര്‍വ്വികര്‍ ദൈവത്തി 
ന്‍െറ പ്രവൃത്തികള്‍ വേഗത്തില്‍ മറന്നു. ദൈവ 
ത്തിന്‍റെ ഉപദേശം അവര്‍ ശ്രവിച്ചില്ല. 

14മരുഭൂമിയില്‍ വച്ച്‌ പൂര്‍വ്വികര്‍ക്ക്‌ വിശന്നു. 
മരുഭൂമിയില്‍ അവര്‍ ദൈവത്തെ പരീക്ഷിച്ചു. 

പക്ഷേ ദൈവം പൂര്‍വ്വികര്‍ക്ക്‌ അവരാവശ്യ 
പ്പെട്ടതെല്ലാം നല്‍കി. എങ്കിലുംഅവന്‍൯ അവര്‍ക്ക്‌ 
മാരകരോഗങ്ങളും നല്‍കി. 

1ജനം മോശെയോടു അസൂയാലുക്കളായി. 
യഹോവയുടെ വിശുദ്ധപുരോഹിതനായ അ 
ഹരോനോടും അവര്‍ അസുയാലുക്കളായി. 

17അതിനാല്‍ ദൈവം ആ അസൂയാലുക്കളെ 
ശിക്ഷിച്ചു. ഭൂമിപിളര്‍ന്ന്‌ ദാഥാനെവിഴുങ്ങി. അ 
നന്തരം ഭൂമി കൂടിചേര്‍ന്ന്‌ അബീരാമിന്‍െറ സം 
ഘത്തെ മൂടി. 

18അനന്തരം ആ ആള്‍ക്കൂട്ടത്തില്‍ തീ കത്തി. 
ആ ദുഷ്ടന്മാരെ ആ അഗ്നിദഹിപ്പിച്ചു. 

19അവര്‍ ഹോരേബുപര്‍വ്ൃതത്തില്‍ വച്ച്‌ ഒരു 
സ്വര്‍ണ്ണ കാളക്കുട്ടിയെ ഉണ്ടാക്കി. അവര്‍ ഒരു 
വിഗ്രഹത്തെ ആരാധിച്ചു! 
മതങ്ങളുടെ മഹത്വവാനായ ദൈവത്തെ പു 
ല്ലുതിന്നുന്ന കാളയുടെ പ്രതിമയുമായി കൈമാ 
റ്റം ചെയ്തു! 




















597 സങ്കീര്‍ത്തനങ്ങള്‍ 106:21-107:7 


2ദൈവം ഞങ്ങളുടെ പൂര്‍വ്വികരെ രക്ഷിച്ചു. 





ചു. അവര്‍ സ്വന്തം കുഞ്ഞുങ്ങളെകൊന്ന്‌ അവ 





പക്ഷേ അവര്‍അവനെല്ലറ്റിയെല്ലാം മറന്നു. ഈ 
ജിപ്തില്‍ അത്ഭുതങ്ങള്‍ പ്രവര്‍ത്തിച്ച അവനെ 
അവര്‍ മറന്നു. 

മാഹാമിന്‍െറ രാജ്യത്ത്‌ ദൈവം അത്ഭുതങ്ങള്‍ 
പ്രവര്‍ത്തിച്ചു. ചെങ്കടലിനു സമീപം അവന്‍ 
ഭയങ്കരകാര്യങ്ങളും ചെയ്തു! 

23അവരെ മി ദൈവം ആഗ്രഹിച്ചു. 
പക്ഷേ, ദൈവത്തിന്‍റെ തെരഞ്ഞെടുക്കപ്പെടു 
ദാസനായ മോശെ അവനെതടഞ്ഞു. ദൈവം 
വളരെകോപിച്ചിരുന്നു. പക്ഷേ മോശെവഴി മൂട 
ക്കി, അതിനാല്‍ ദൈവം ജനത്തെ നശിപ്പിച്ചില്ല. 

പക്ഷേ അപ്പോള്‍ കനാനിലെ അത്ഭുതദേശ 
ത്തേക്കുപോകാ൯ ജനം വിസമ്മതിച്ചു. ആ ദേശ 
ത്തു വസിക്കുന്നവരെതോല്ലിക്കാന്‍ ദൈവം സ 
ഹായിക്കുമെന്ന്‌ അവര്‍ വിശ്വസിച്ചില്ല. 

2ഞങ്ങളുടെ പൂര്‍വ്വികര്‍ തങ്ങളുടെ കൂടാരങ്ങ 
ളില്‍ ദൈവത്തിനെതിരെ പരാതിപ്പെട്ടു. അവര്‍ 











രെ വ്യാജദൈവങ്ങള്‍ക്കര്‍പ്പിച്ചു. 

39അങ്ങനെ, ആ അന്യജനങ്ങള്‍ചെയ്യുന്ന പാ 
പങ്ങള്‍ ചെയ്തതുകൊണ്ട്‌ ദൈവത്തിന്‍െറ ജന 
തയും അശുദ്ധരായിത്തീര്‍ന്നു. ദൈവത്തിന്‍െറ 
ജനത ദൈവത്തോട്‌ അവിശ്വാസം പുലര്‍ത്തു 
കയും അന്യരുടെ പ്രവൃത്തികള്‍ ചെയ്യുകയും 
ചെയ്തു. 

4ദൈവം തന്‍റ ജനത്തോടുകോപിച്ചു. അ 
വന്‍ അവരെക്കൊണ്ട്‌ മടുത്തു! 

4ദൈവം തന്‍െറ ജനത്തെ അന്യരാഷ്ട്രങ്ങള്‍ 
ക്കു കൈമാറി. അവരുടെശത്രുക്കള്‍ അവരെ ഭ 
രിക്കുവാ൯ ദൈവം അനുവദിച്ചു. 

ദൈവത്തിന്‍െറ ജനതയുടെ ശത്രുക്കള്‍ 
അവ രെ നിയന്ത്രിക്കുകയും അവരുടെ ജീവിതം 
യാ തനാപൂര്‍ണ്ണമാക്കുകയും ചെയ്തു. 

തന്‍െറ ജനത്തെ ദൈവം പലവട്ടം രക്ഷിച്ചു. 
പക്ഷേ അവര്‍ ദൈവത്തിനെതിരാവുകയും 











ദൈവത്തെ അനുസരിക്കാന്‍ വിസമ്മതിച്ചു! 

2അതിനാല്‍ അവര്‍ മരുഭൂമിയില്‍ മരിക്കൂ 
മെന്ന്‌ ദൈവം ഉറപ്പിച്ചു. 

27അവരുടെ പിന്‍ഗാമികള്‍ അവരുടെ ശത്രു 
ക്കളാല്‍ തോല്ലിക്കപ്പെടുമെന്ന്‌ ദൈവം പ്രതി 
ജ്ഞ ചെയ്തിരുന്നു. നമ്മുടെ പൂര്‍വ്വികരെ 
രാഷ്ട്രങ്ങള്‍ക്കിടയില്‍ ചിതറിക്കുമെന്ന്‌ അവന്‍ 
സത്യം ചെയ്തിരുന്നു. 

28അനന്തരം ബാല്‍പെയോരില്‍, ദൈവത്തി 
ന്‍െറ ജനം ബാലിനെ ആരാധിക്കാന്‍ ചേര്‍ന്നു. 
അവര്‍ അവിടത്തെ വന്യസല്‍ക്കാരങ്ങളില്‍ പ 
ങ്കെടുക്കുകയും മരിച്ചവര്‍ക്കായുള്ള* ബലികള്‍ 
ഭക്ഷിക്കുകയും ചെയ്തു. 


29ദൈവം തന്‍െറ ജനത്തോടു വളരെ കോപി 
ച്ചു. അവന്‍ അവരെ മഹാരോഗികളാക്കുകയും 
ചെയ്തു. 

പക്ഷേ, ഫീനെഹാസ്‌ ദൈവത്തോടു പ്രാര്‍ 
ത്ഥിക്കുകയും ദൈവം രോഗങ്ങളെ തടയുകയും 
ചെയ്തു. 

31ഫീനെഹാസിനന്‍െറ മഹദ്പ്രവൃത്തി ദൈവം 
അറിഞ്ഞു. ദൈവം ഇത്‌ എന്നുംഎന്നെന്നും ഓര്‍ 
മ്മിക്കും. 

32മെരീബയില്‍ ജനം കോപിച്ചു. അവര്‍ മോ 
ശെയെക്കൊണ്ട്‌ ചീത്തക്കാര്യങ്ങള്‍ ചെയ്യിക്കു 
കയും ചെയ്തു. 

33അവര്‍ മോശെയെ വല്ലാതെ വിഷമിപ്പിച്ചു. 
അതിനാല്‍ മോശെ ചിന്തിക്കാതെ വിവേകമി 
ല്ലാത്തവാക്കുകള്‍ സംസാരിച്ചു. 

34കനാനില്‍ വസിക്കുന്ന മറ്റുജനതകളെ നശി 
പ്പിക്കാന്‍ യഹോവ ജനത്തോടുപറഞ്ഞു.പക്ഷേ 
യിസ്രായേലുകാര്‍ ദൈവത്തെ അനുസരിച്ചില്ല. 

35അവര്‍ അന്യജനതയുമായി ചേരുകയും അ 
വര്‍ ചെയ്തിരുന്നതു ചെയ്യുകയും ചെയ്തു. 
3ആ ജനം ദൈവത്തിന്‍െറ ജനതയ്ക്ക്‌ ഒരു 
കെണിയായി. അന്യജനതകളാരാധിച്ചിരുന്ന 
വ്യാജദൈവങ്ങളെ ദൈവത്തിന്‍െറ ജനം ആരാ 
ധിക്കാ൯ തുടങ്ങി. 

37ദൈവത്തിന്‍െറ ജനം സ്വന്തം കുഞ്ഞുങ്ങളെ 
കൊന്ന്‌ ആ പിശാചുക്കള്‍ക്ക്‌ ബലിയര്‍പ്പിച്ചു. 

38ദൈവത്തിന്‍െറ ജനം നിഷ്കളങ്കരെ വധി 

















മരിച്ചവര്‍ അഥവാ “മരിച്ചപ്രതിമകള്‍” എന്നോ 
“ജീവനില്ലാത്ത ദേവന്മാര്‍” എന്നോ പറയാം. വ്യാജ 
ദൈവങ്ങള്‍ക്കും മരിച്ചവര്‍ക്കും മഹത്വമേകാ൯ന്‍ ജന 
ങ്ങള്‍ ശവകുടീരങ്ങളിൽ വച്ച്‌ ഭക്ഷണം കഴിക്കാന്‍ 
സമ്മേളിക്കാറുണ്ട്‌. 


തോന്നിയതു പോലെ പ്രവര്‍ത്തിക്കുകയും ചെ 
യ്തു. വളരെ വളരെ തിന്മകള്‍ അവര്‍ ചെയ്തു. 
പക്ഷേ ദുരിതങ്ങളില്‍ ആയപ്പോഴൊക്കെ അ 
വര്‍ സഹായത്തിനായി ദൈവത്തെ വിളിച്ചു. 
ദൈവം അവരുടെ പ്രാര്‍ത്ഥന എപ്പോഴും കേള്‍ 
ക്കുകയും ചെയ്തു. 
4ദൈവം എപ്പോഴും തന്‍െറെകരാര്‍ ഓര്‍മ്മിക്കു 
കയും തന്‍െറ മഹാസ്നേഹം കൊണ്ട്‌ അവരെ 
ആശ്വസിപ്പിക്കുകയും ചെയ്തു. 
4അന്യരാഷ്ട്രക്കാര്‍ അവരെ തടവുകാരാക്കി. 
പക്ഷെ ദൈവം ആ രാഷ്ട്രങ്ങളെക്കൊണ്ട തന്‍െറ 
ജനതയോടു കരുണ കാണിപ്പിച്ചു. 
ഞങ്ങളുടെ ദൈവമാകുന്ന യഹോവേ, ഞ 
ങ്ങളെ രക്ഷിച്ചാലും! ഞങ്ങളെ ആ രാജ്യങ്ങളില്‍ 
നിന്നും തിരികെ കൊണ്ടുവന്നാലും! അതിനാല്‍ 
അവന്‍െറ ദിവ്യനാമം ഞങ്ങള്‍ വാഴ്ത്തട്ടെ, ഞ 
ങ്ങള്‍ അവനെ സ്തുതിച്ചു പാടട്ടെ. 
48യിന്രായേലിന്‍െറ ദൈവമായ യഹോവ 
യെ വാഴ്ത്തുക. ദൈവം എല്ലായ്‌പ്പോഴും ജീവി 
ച്ചിരുന്നു, അവന്‍ എന്നെന്നേക്കും ജീവിക്കുകയും 
ചെയ്യും. എല്ലാമനുഷ്യരും പറഞ്ഞു, “ആമേന്‍! 
യഹോവ വാഴ്ത്തപ്പെടട്ടെ!” 








പുസ്തകം 5 


സങ്കീര്‍ത്തനം 107 

യഹോവയെ സ്തുതിക്കുക, എന്തെന്നാല്‍ 
അവന്‍ നല്ലവനാകുന്നു! അവന്‍െറ സ്നേഹം 
നിതൃമാകുന്നു! 

യഹോവ രക്ഷിച്ചിട്ടുളളവര്‍ പറയേണ്ടതാ 
ണിത്‌. യഹോവഅവരെ ശത്രുക്കളില്‍നിന്നും ര 
ക്ഷിച്ചു. 

യഹോവ തനന്‍െറജനത്തെ അനേകം വ്യത്യ 
സ്ത രാഷ്ട്രങ്ങളില്‍നിന്നും ഒരുമിച്ചു കൂട്ടി. അവ 
രെ അവന്‍ കിഴക്കുനിന്നും പടിഞ്ഞാറുനിന്നും 
വടക്കുനിന്നും തെക്കുനിന്നും കൊണ്ടുവന്നു. 
ദ്അവരില്‍ ചിലര്‍വരണ്ട മരുഭൂമിയില്‍ അല 
ഞ്ഞു. ജീവിക്കാനൊരിടം തേടുകയായിരുന്നു അ 
വര്‍, പക്ഷേ ഒരുനഗരം കണ്ടെത്താന്‍ അവര്‍ക്കാ 
യില്ല. 

അവര്‍ക്കു വിശപ്പും ദാഹവുമുണ്ടായിരുന്നു, 
അവര്‍ ക്ഷീണിതരായിക്കൊണ്ടുമിരുന്നു. 

അനന്തരം അവര്‍ സഹായത്തിനു യഹോവ 
യെ വിളിച്ചു. അവന്‍ അവരെ ദുരിതങ്ങളില്‍ 
നിന്നും രക്ഷിക്കുകയും ചെയ്തു. 

"ദൈവം അവരെ അവര്‍ ജീവിക്കേണ്ട നഗര 
ത്തിലേക്കു നേരേനയിച്ചു. 














സങ്കീര്‍ത്തനങ്ങള്‍ 107:8-108:3 


യഹോവയോട അവന്‍െറ സ്നേഹത്തിനും 
ജനത്തിനായി ചെയ്യുന്ന അത്ഭുതപ്രവ്ൃത്തികള്‍ 
ക്കും നന്ദി പറയുക. 

ദാഹിക്കുന്ന പ്രാണനെ ദൈവം തൃപ്തിപ്പെ 
ടുത്തുന്നു. വിശക്കുന്ന ഉള്ളത്തെ ദൈവം നല്ല 
കാര്യങ്ങളാല്‍ നിറയ്ക്കുന്നു. 

1ദൈവത്തിന്‍െറെ ജനതയില്‍ചിലര്‍ തടവു 
കാരായിരുന്നു. ഇരുണ്ടതടവറകളിലെ ഇരുട്ടില്‍ 
അഴികള്‍ക്കുള്ളില്‍ പൂട്ടിയിടപ്പെട്ടവര്‍. 

1എന്തുകൊണ്ടെന്നാല്‍, ദൈവവചനത്തി 
നെതിരെ അവര്‍ പോരാടി. അത്യുന്നതനായ 
ദൈവത്തിന്‍െറ ഉപദേശം അവര്‍ ചെവിക്കൊ 
ണ്ടില്ല. 

12അവരുടെ പ്രവൃത്തികള്‍കൊണ്ട്‌ ദൈവം അ 
വരുടെ ജീവിതം ദുരിതമയമാക്കി. അവര്‍ കാലി 
ടറിവീണു, അപ്പോള്‍ അവരെ താങ്ങാന്‍ ആരുമി 
ല്ലായിരുന്നു. 

ദദുരിതത്തിലായിത്തീര്‍ന്ന അവര്‍ സഹായ 
ത്തിനായി യഹോവയെ വിളിച്ചു. അവന്‍ അവ 
രെ ദുരിതങ്ങളില്‍നിന്നും രക്ഷിക്കുകയും ചെ 
യ്തു. 

14ദൈവം അവരെ ഇരുണ്ടതടവറകളില്‍ നിന്നു 
മോചിപ്പിച്ചു. അവരെ ബന്ധിച്ചിരുന്ന കയറു 
കള്‍ അവന്‍ പൊട്ടിച്ചു. 

15അവന്‍െറ സ്നേഹത്തിനും ജനത്തിനായി 
അവന്‍ ചെയ്യുന്ന അത്ഭൂതകാര്യങ്ങള്‍ക്കും യ 
ഹോവയ്ക്കു നന്ദി പറയുക. 

16നമ്മുടെ ശത്രുക്കള്‍ക്കെതിരെ ദൈവം നമ്മെ 
സഹായിക്കുന്നു. അവരുടെ ഓട്ടുകവാടങ്ങള്‍ ത 
കര്‍ക്കാന്‍ അവനു കഴിയും. അവരുടെ കവാടങ്ങ 
ളിലെ ഇരുമ്പുസാക്ഷകള്‍ തകര്‍ക്കാന്‍ അവനാ 
കും. 

17ചിലജനങ്ങള്‍ തങ്ങളെ വിഡ്ന്ഥികളാക്കാന്‍ 
തങ്ങളുടെ പാപങ്ങളെയും അപരാധങ്ങളെയും 
അനുവദിച്ചു. അവര്‍ തങ്ങളുടെപാപങ്ങള്‍ നി 
മിത്തം ഭയങ്കരമായി കഷ്ടപ്പെടുന്നു. 

18അവര്‍ ഭക്ഷണം നിരസിച്ചു, അവര്‍ മരിക്കാ 
റായി. 

19അവര്‍ ദുരിതത്തിലായിരുന്നു. അതിനാല 
വര്‍ സഹായത്തിനു യഹോവയെവിളിച്ചു. അ 
വന്‍ അവരെ ദുരിതങ്ങളില്‍നിന്നു രക്ഷിക്കുക 
യും ചെയ്തു. 

2ദൈവം കല്പനയാല്‍ അവരെ സുഖപ്പെടു 
ത്തി. അങ്ങനെഅവര്‍ മരണത്തില്‍ നിന്നു രക്ഷ 
പ്പെടു. 

2അവന്‍െറ സ്നേഹത്തിനും ജനത്തിനു വേ 
ണ്ടി അവന്‍ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികള്‍ 
ക്കും യഹോവയ്ക്കു നന്ദി പറയുക. 

22അവനന്‍െറ പ്രവൃത്തികള്‍ക്ക്‌ കൃതജ്ഞതയാ 
യി ബലികളര്‍പ്പിക്കുക. യഹോവചെയ്തിരി 
ക്കുന്നതിനെച്പറ്റി സന്തോഷത്തോടെ പറയുക. 


























പിലര്‍ കപ്പലുകളില്‍ അവരുടെ പ്രവൃത്തി 
കള്‍ക്കായി സമുദ്രം മുറിച്ചു കടക്കാന്‍പോയി. 

24യഹോവയ്ക്കു എന്തുചെയ്യാനാകുമെന്ന്‌ അ 
വര്‍കണ്ടു. സമുദ്രത്തിലെ അവന്‍െറ അത്ഭുത 
പ്രവൃത്തികള്‍ അവര്‍ കണ്ടു. 

23ദൈവം കല്പിക്കുകയും ഒരു കൊടുങ്കാറ്റാരംഭി 
ക്കുകയും ചെയ്തു. തിരമാലകള്‍ ഉയര്‍ന്നുയര്‍ 
ന്നുപൊങ്ങി. 

26തിരമാലകള്‍ അവരെ ആകാശത്തോളം ഉയ 
ര്‍ത്തുകയും അഗാധസമുദ്രത്തിലേക്കെറിയുക 
യും ചെയ്തു. അപകടകരമായ കൊടുങ്കാറ്റില്‍ 
അവര്‍ക്കു ധൈര്യം നഷ്ടപ്പെട്ടു. 


598 


2കുടിയന്മാരെപ്പോലെ അവര്‍ കുഴഞ്ഞുവീഴു 
കയായിരുന്നു. അവരുടെ നാവിക സാമര്‍ത്ഥ്യം 
നിഷ്പ്രയോജനമായി. 

28അവര്‍ ദുരിതത്തില്‍പ്പെട്ടതിനാല്‍ സഹായ 
ത്തിനായി യഹോവയെ വിളിച്ചു. അവന്‍ അ 
വരെ ദുരിതങ്ങളില്‍ നിന്നു രക്ഷിക്കുകയും ചെ 
യ്തു. 
ദെവം കൊടുങ്കാറ്റവസാനിപ്പിച്ചു. തിരമാ 
ലകളെ അവന്‍ ശാന്തമാക്കി. 
സമുദ്രം ശാന്തമായതില്‍ നാവികര്‍ സന്തോ 
ഷിച്ചു. ദൈവം അവരെ അവരുടെ ഉദ്ദിഷ്ടസ്ഥ 
ലത്തേക്കു സുരക്ഷിതരായി നയിക്കുകയും ചെ 
യ്തു. 

തന്‍െറ സ്നേഹത്തിനും ജനത്തിനായുള്ള 
അത്ഭുതകൃത്യങ്ങള്‍ക്കും യഹോവയ്ക്കു നന്ദി 
പറയുക. 

ദമതമഹാസഭയില്‍ ദൈവത്തെ സ്തുതിക്കുക. 
മൂപ്പന്മാര്‍ ഒത്തുചേരുമ്പോള്‍ അവനെ സ്തുതി 
ക്കുക. 

33നദികളെ ദൈവം ഒരു മരൂഭൂമിയാക്കി മാറ്റി. 
ഉറവകളെ അവന്‍ തടഞ്ഞു. 

വളക്കൂറുള്ള നിലത്തെ ദൈവം ലവണം ക 
ലര്‍ന്ന തരിശുഭൂമിയാക്കി. എന്തുകൊണ്ടെന്നാല്‍ 
അവിടെ ദുഷ്ടന്മാര്‍ വസിക്കുന്നു. 

ടതരുഭൂമിയെ ദൈവം ജലാശയങ്ങള്‍ നിറഞ്ഞ 
സ്ഥലമാക്കി. വരണ്ട നിലത്തുനിന്നും അവന്‍ 
ഉറവകള്‍ പ്രവഹിപ്പിച്ചു. 

3വിശക്കുന്നവരെ ദൈവം ആ നല്ല ഭൂമിയിലേ 
ക്കു നയിച്ചു. അവിടെ അവര്‍ പാര്‍ക്കാന്‍ നഗരം 
പണിതു. 

37വയലുകളില്‍ അവര്‍ വിത്തിടുകയും മുന്തി 
രിനടുകയും അവര്‍ക്കു നല്ല വിളവുകിട്ടുകയും 
ചെയ്തു. 

38ദൈവം അവരെ അനുഗ്രഹിച്ചു. അവരുടെ 
കുടുംബങ്ങള്‍ വളര്‍ന്നു. അവര്‍ക്കു വളരെയേറെ 
ദൃഗങ്ങളുമുണ്ടായി. 

ദുരന്തങ്ങളും ദുരിതങ്ങളും മൂലം അവരുടെ 
കുടുംബങ്ങള്‍ ചെറുതും ദുര്‍ബ്ലവുമായി. 

4അവരുടെ നേതാക്കന്മാരെ ദൈവം അപമാ 
നിതരും സംഭൂരമചിത്തരുമാക്കി. അവന്‍ അവരെ 
വഴികളില്ലാത്ത മരു ഭൂമിയിലൂടെഅലഞ്ഞു നട 
ക്കുമാറാക്കി. 

4്പക്ഷേ, അനന്തരം ദൈവം ആ പാവങ്ങളെ 
കഷ്ടപ്പാടുകളില്‍നിന്നും രക്ഷിച്ചു. ഇപ്പോഴവ 
രുടെ കുടുംബങ്ങള്‍ ആട്ടിന്‍പറ്റങ്ങളെപ്പോലെ 
വളര്‍ന്നു. 

2നല്പവര്‍ ഇതുകണ്ട്‌ ആഹ്റ്റാദിക്കുന്നു. ദുഷ്ട 
ന്മാര്‍ ഇതു കാണുകയും എന്തു പറയണമെന്നറി 
യാതെ വിഷമിക്കുകയും ചെയ്യുന്നു. 

്വിവേകമുള്ളവ൯ ഇതൊക്ക ഓര്‍മ്മിക്കും. അ 
നന്തരം ദൈവത്തിന്‍െറ യഥാര്‍ത്ഥസ്നേഹ 
ത്തെപ്പറ്റി മനസ്സിലാക്കാന്‍ തുടങ്ങും. 





















































സങ്കീര്‍ത്തനം 108 
ദാവീദിന്റെ സ്തോത്രങ്ങളിലെൊന്ന്‌. 

ദൈവമേ, സംഗീതമാലപിക്കുന്നതിനും 
സ്തോത്രഗീതങ്ങള്‍ പാടുന്നതിനും എന്‍െറ ഹൃ 
ദയവും മനസ്സും ഒരുങ്ങിയിരിക്കുന്നു. 

2വീണയേ, കിന്നരമേ, നമുക്കുപ്രഭാതത്തെ ഉ 
ണര്‍ത്താം! 

യഹോവേ, നിന്നെ ഞങ്ങള്‍ രാഷ്ട്രങ്ങള്‍ക്കി 
ടയില്‍ പുകഴ്ത്തും. അന്യര്‍ക്കിടയില്‍ നിന്നെ 
ഞങ്ങള്‍ സ്തുതിക്കും. 


599 സങ്കീര്‍ത്തനങ്ങള്‍ 108:4-109:28 


യഹോവേ, നിന്‍െറസ്നേഹം ആകാശങ്ങ 
ളെക്കാളും ഉന്നതമായിട്ടുള്ളതാണ്‌. ഉന്നതമേഘ 
ങ്ങളിലും ഉയരെയാണ്‌ നിന്‍െറ വിശ്വസ്തത. 

ദൈവമേ, സ്വര്‍ഗ്ഗങ്ങള്‍ക്കും മീതെളദിച്ചാലും! 
മുഴുവന്‍ ലോകവും നിന്‍െറ തേജസ്സു കാണട്ടെ. 

ദൈവമേ, നിന്‍െറ സുഹൃത്തുക്കളെ രക്ഷി 
ക്കാന്‍ ഇതുചെയ്താലും. എന്‍െറ പ്രാര്‍ത്ഥന 
യ്ക്കു മറുപടി നല്‍കുകയും രക്ഷിക്കാന്‍ നിന്‍െറ 
മഹാശക്തി ഉപയോഗിക്കുകയും ചെയ്താലും. 

"ദൈവം തന്‍െറ ആലയത്തില്‍ സംസാരിച്ചു: 
“ഞാന്‍ യുദ്ധം ജയിക്കും, വിജയത്തില്‍ ആഹറ്റാദി 
ക്കുക! ഈ ദേശം ഞാന്‍ എന്‍െറജനത്തിനിട 
യില്‍വീതിക്കും. ശേഖേം ഞാ൯അവര്‍ക്കു നല്‍ 
കും. സുക്കോത്തുതാഴ്വര ഞാനവര്‍ക്കു നല്‍കും. 

ഗിലെയാദും മനശ്ശേയും എന്്േതാകും. എ 
ഫ്രയീം എന്‍െറ ശിരോകവചവുമാകും. യെഹൂ 
ദാ എന്‍െറ ചെങ്കോലുമായിരിക്കും. 

9മോവാബ്‌, എന്‍െറ കാലുകഴുകാനുള്ള പാ 
ത്രമാകും. ഏദോം, എന്‍െറ ചെരിപ്പുചുമക്കുന്ന 
അടിമയാകും. ഞാന്‍ ഫെലിസ്ത്യരെ തോല്ലിക്കു 
കയും വിജയാരവം മുഴക്കുകയും ചെയ്യും.” 

10ആരാണ്‌ ശത്രുവിന്‍െറ കോട്ടയിലേക്ക്‌ എ 
ന്നെ നയിക്കുക? ഏദോമിനെതിരെ പോരാടാന്‍ 
ആരെന്നെ നയിക്കും? 

1ദൈവമേ, ഇതെല്ലാംചെയ്യാന്‍ എന്നെസഹാ 
യിക്കാ൯ നിനക്കാവും.പക്ഷേ നീ ഞങ്ങളെ 
കൈവെടിഞ്ഞു! ഞങ്ങളുടെ സൈന്യത്തോടൊ 
പ്പം നീ പോരുന്നുമില്ല! 

12ദൈവമേ, ശത്രുക്കളെ തോല്പിക്കാന്‍ ഞങ്ങ 
ളെ സഹായിച്ചാലും! ഞങ്ങളെ സഹായിക്കാന്‍ 
മനുഷ്യര്‍ക്കാവില്ല! 

13ദൈവത്തിനേ ഞങ്ങളെ ശക്തരാക്കാനാവൂ. 
ദൈവത്തിനു ഞങ്ങളുടെ ശത്രുക്കളെതോല്ലി 
ക്കാനാകും! 











സങ്കീര്‍ത്തനം 109 
സംവിധായകന്‌. ദാവീദിന്റെ 
സ്തോത്രഗാനങ്ങളിലെൊന്ന്‌. 
1ദൈവമേ, എന്‍െറ പ്രാര്‍ത്ഥനയ്ക്കു നേരേ 
ചെവിപൊത്തരുതേ! 

ദുഷ്ടന്മാര്‍ എന്നെപ്പറ്റി നുണപറയുന്നു. അ 
സത്യങ്ങള്‍ പറയുകയാണവര്‍. 

എന്നെപ്പറ്റി ജനം വെറുപ്പുളവാക്കുന്ന കാര്യ 
ങ്ങള്‍പറയുന്നു. അകാരണമായി ജനമെന്നെ ആ 
ക്രമിക്കുകയാണ്‌. 

ദ്ഞാനവരെസ്നേഹിച്ചു,പക്ഷേ അവരെന്നെ 
വെറുത്തു. അതിനാലിപ്പോള്‍ ദൈവമേ, ഞാന്‍ 
നിന്നോടു പ്രാര്‍ത്ഥിക്കുന്നു. 

ടഞാനവരോടു നന്മചെയ്തു. പക്ഷേ അവ 
രെന്നോടു തിന്മയാണു ചെയ്യുന്നത്‌. ഞാനവരെ 
സ്നേഹിച്ചു, പക്ഷേ അവരെന്നെ വെറുത്തു. 

എന്റെറ ശത്രു ചെയ്ത തിന്മകള്‍ക്ക്‌ അവനെ 
ശിക്ഷിക്കേണമേ. അയാള്‍ തെറ്റുകാരനെന്നു തെ 
ളിയിക്കാ൯ ഒരാളെ കണ്ടെത്തുക. 

"എന്‍െറ ശത്രു തെറ്റു ചെയ്തുവെന്നും അ 
യാള്‍ കുറ്റക്കാരനാണെന്നും ന്യായാധിപന്‍ വി 
ധിക്കട്ടെ. എന്‍െറെശത്രുവിനെറ വാക്കുകളോരോ 
ന്നും അയാള്‍ക്കുതന്നെ കൂടുതല്‍ വിനയാകട്ടെ. 

&൭ന്‍െറശത്രു വൈകാതെ മരണമടയട്ടെ. അ 
വന്‍െറ തൊഴില്‍ മറ്റൊരാള്‍ക്കു ലഭിക്കട്ടെ. 

“എന്റെറ ശത്രുവിന്‍െറ കുഞ്ഞുങ്ങളെ അനാ 
ഥരാക്കുകയും അവന്‍െറ ഭാര്യ വിധവയാകുക 
യും ചെയ്യട്ടെ. 














10അവര്‍ക്ക്‌ വീടു നഷ്ടപ്പെടുകയും അവര്‍ 
യാചകരാകുകയും ചെയ്യട്ടെ. 

1എന്‍െറശത്രുവിനു കടം കൊടുത്തവന്‍ അ 
വനുള്ളതെല്ലാം എടുക്കട്ടെ. അയാളുടെ അദ്ധ്വാ 
നഫലമെല്ലാം അപരിചിതര്‍ കൊണ്ടുപോകട്ടെ. 

2എനന്‍െറശത്രുവിനോട്‌ ആരും ദയ കാട്ടാതിരി 
ക്കട്ട. അവന്‍െറ കുഞ്ഞുങ്ങളോട്‌ ആരും കാരു 
ണ്യം കാട്ടാതിരിക്കട്ടെ. 

13 എന്‍െറ ശത്രുവിനെ പൂര്‍ണ്ണമായും നശിപ്പി 
ച്ചാലും. അടുത്തതലമുറകള്‍ സര്‍വ്വതില്‍നിന്നും 
അവന്‍െറ പേര്‍ മായ്ച്ചുകളയട്ടെ. 

14എന്‍െറ ശത്രുവിന്‍െറ പിതാവിന്‍െറ പാപ 
ങ്ങള്‍ യഹോവ ഓര്‍ത്തിരുന്നെങ്കില്‍! അവന്‍െറ 
മാതാവിന്‍െറ പാപങ്ങള്‍ ഒരിക്കലും ക്ഷമിക്ക 
പ്പെടാതിരുന്നെങ്കില്‍! 

15ആ പാപങ്ങള്‍ യഹോവ എന്നെന്നും ഓര്‍ 
മ്മിച്ചെങ്കില്‍. എന്‍െറശത്രുവിനെ ജനം പൂര്‍ണ്ണ 
മായും മറക്കാന്‍ ദൈവം ഇടയാക്കട്ടെ. 

16എന്നതെന്നാല്‍, ആ ദുഷ്ടന്‍ ഒരുനന്മയും ചെ 
യ്തില്പ. അവനൊരിക്കലും ആരെയും സ്നേഹി 
ചില്ല. ദരിദ്രരും നിരാലംബരുമായവരുടെ ജീവി 
തം അവന്‍ വിഷമകരമാക്കി. 

1മറ്റുള്ളവര്‍ക്കു ദുരിതങ്ങളുണ്ടാകുന്നതില്‍ അ 
യാള്‍ രസിച്ചു. അതിനാല്‍ ആ ദുരിതങ്ങള്‍ 
അവനുതന്നെ സംഭവിക്കട്ടെ. മറ്റുള്ളവര്‍ക്കു നന്മ 
യുണ്ടാകണമെന്ന്‌ അയാളൊരിക്കലും ആഗ്രഹി 
ചില്ല. അതിനാല്‍ അയാള്‍ക്ക്‌ നന്മകളൊന്നുമു 
ണ്ടാകാതിരിക്കട്ടെ. 

18ശാപങ്ങള്‍ അവന്‍െറ വസ്ത്രമാകട്ടെ. അത്‌ 
അവന്‍െറ കൂടിവെള്ളമാകട്ടെ. ശാപങ്ങള്‍ അവ 
ന്‍െറ ശരീരത്തില്‍ പുരട്ടാനുള്ള തൈലമാകട്ടെ. 

19ശാപങ്ങള്‍ ആ ദുഷ്ടനെ പൊതിയുന്ന തു 
ണിയാകട്ടെ. അതവന്‍റെ അരപ്പട്ടയുമാകട്ടെ. 

യഹോവ ഈ കാര്യങ്ങളെല്ലാം എന്‍െറ 
ശത്രു വിനോടു പ്രവര്‍ത്തിക്കട്ടെ. എന്നെ 
കൊല്ലാന്‍ ശ്രമിക്കുന്ന ജനങ്ങളോട്‌ യഹോവ 
ഇവയെല്ലാം ചെയ്യട്ടെ. 

2 യഹോവേ, നീയെന്‍റെ യജമാനനാകുന്നു. 
അതിനാല്‍ നിന്‍െറനാമത്തെ മഹത്വപ്പെടുത്തു 
ന്നതരത്തില്‍ എന്നോടു ഇടപെടേണമേ. നീ 
വളരെ സ്നേഹമുള്ളവന്‍, അതിനാല്‍ എന്നെ 
രക്ഷിച്ചാലും! 























ഞാന്‍ വെറുമൊരുപാവം നിസ്സഹായന്‍ മാ 
ത്രം. ഞാന്‍സത്യമായും ദൂ:ഖിതന്‍, എന്‍െറ ഹൃദ 
യം തകര്‍ന്നത്‌. 

മദിനാന്ത്യത്തിലെ നീണ്ട നിഴലുകള്‍പോലെ 
എന്‍െറ ജീവിതം കഴിഞ്ഞതായി എനിക്കനുഭവ 
പ്പെടുന്നു. ആരോ തൂത്തുകളഞ്ഞ ഒരു ചെറുപ്രാ 
ണിയെപ്പോലെ എനിക്കനുഭവപ്പെടുന്നു. 

24വിശപ്പുകൊണ്ട്‌ എന്‍െറ മുട്ടുകള്‍ ദുര്‍ബ്ല 
മായിരിക്കുന്നു. എനിക്ക്‌ മെലിഞ്ഞുഭാരം നഷ്ട 
പ്പെടുന്നു. 

ദുഷ്ടന്മാര്‍ എന്നെ അപമാനിക്കുന്നു. അവര്‍ 
എന്നെനോക്കി തല കുലുക്കുന്നു. 

26എന്‍െറ ദൈവമാകുന്ന യഹോവേ, എന്നെ 
സഹായിച്ചാലും! നിന്‍െറ സത്യസ്നേഹം കാ 
ണിക്കുകയുംഎന്നെരക്ഷിക്കുകയുംചെയ്താലും. 

2അപ്പോള്‍, നീയെന്നെ സഹായിച്ചു എന്ന്‌ 
അവരറിയും. അപ്പോള്‍, നിന്‍െറ ശക്തിയാണെ 
ന്നെ രക്ഷിച്ചതെന്നവരറിയും. 

28ആ ദുഷ്ടന്മാര്‍ എന്നെ ശപിക്കുന്നു, പക്ഷേ 
യഹോവേ, നിനക്കെന്നെ അനുഗ്രഹിക്കാനാ 
വും. അവരെന്നെ ആക്രമിച്ചു, അവരെ തോല്ലി 











സങ്കീര്‍ത്തനങ്ങള്‍ 109:29-113:5 600 


ച്ചാലും. അപ്പോള്‍ നിന്‍െറ ദാസനായ ഞാന്‍ 
ആഹ്റാദിക്കും. 

29എനന്‍െറെ ശത്രുക്കളെ ലജ്ജിതരാക്കിയാലും! 
അവര്‍ തങ്ങളുടെ അപമാനം മേലങ്കിപോലെ 
ധരിക്കട്ടെ. 

യഹോവയ്ക്കു ഞാന്‍ നന്ദിപറയുന്നു. അന 
വധി ജനത്തിനന്‍െറ മുമ്പില്‍വച്ച്‌ നിന്നെ ഞാന്‍ 
സ്തുതിക്കുന്നു. 

31എന്തുകൊണ്ടെന്നാല്‍, യഹോവ നിസ്സഹാ 
യരോടൊപ്പമാകുന്നു. അവരെ മരണത്തിനു വി 
ധിക്കാന്‍ ശ്രമിക്കുന്നവരില്‍നിന്നും ദൈവം അവ 
രെ രക്ഷിക്കുന്നു. 


സങ്കീര്‍ത്തനം 110 

ദാവീദിന്റെ സ്തോത്രഗാനങ്ങളിലൊന്ന്‌. 

1യഹോവ എന്‍െറ യജമാനനോടു പറഞ്ഞു, 
“നിനന്‍െറശത്രുക്കളെ ഞാന്‍ നിന്‍െറ നിയന്ത്രണ 
ത്തിലാക്കുവോളം* എന്‍െറ വലതുവശത്തിരി 
ക്കുക.” 

യഹോവ നിന്‍െറ രാജ്യം വളര്‍ത്തും. നിന്‍െറ 
രാജ്യം സീയോനില്‍ ആരംഭിക്കുകയും നിന്‍െറ 
ശത്രുക്കളെ അവരുടെ സ്വന്തം രാജ്യങ്ങളില്‍ നീ 
ഭരിക്കുംവരെ അതു വളരുകയും ചെയ്യും! 

നീ നിന്‍െറെസൈന്യത്തെ സംഘടിപ്പിക്കു 
മ്പോള്‍ നിന്‍െറജനം സ്വയം വന്നുചേരും. അ 
വര്‍തങ്ങളുടെ വിശേഷവസ്ത്രങ്ങളണിഞ്ഞ്‌ അ 
തിരാവിലെ ഒത്തുകൂടും. നിലത്തു മഞ്ഞുവീഴു 
മ്പോലെ ആചെറുപ്പക്കാര്‍ നിന്നെ വലയം ചെ 
യും. 

4ദൈവം ഒന്നുവാഗ്ദാനം ചെയ്തിട്ടുണ്ട്‌, അവ 
൯ തന്‍െറ മനസ്സ്സുമാറ്റുകയില്ല. 

“നീ എക്കാലവും മല്‍ക്കീസേദെക്കിനെപ്പോ 
ലെയുള്ള ഒരു പുരോഹിതനാകുന്നു.” 

5എനന്‍െറെയജമാന൯ന്‍ നിന്‍െറ വലതുഭാഗത്തു 
ണ്ട്‌. ക്രോധദിവസത്തില്‍ അവന്‍ തന്‍െറ മറ്റു 
രാജാക്കന്മാരെ തോല്ലിക്കും. 

ദൈവം രാഷ്ട്രങ്ങളെവിധിക്കും.ഭൂമി മൃതദേഹ 
ങ്ങള്‍കൊണ്ടു പൊതിയപ്പെടും. പ്രബലരാഷ്ട്ര 
ങ്ങളുടെ നേതാക്കളെ ദൈവം ശിക്ഷിക്കും. 

'വഴിയോരത്തിലെ അരുവിയില്‍നിന്ന്‌ രാജാ 
വ്‌ വെള്ളംകുടിക്കും. പിന്നെ അവന്‍തലയുയര്‍ 
ത്തുകയും ബലവാനാകുകയും ചെയ്യും! 








സങ്കീര്‍ത്തനം 111 

യഹോവയെ സ്തുതിക്കുക! നല്ലവരുടെ സ 
മ്മേളനത്തില്‍ ഞാന്‍പൂര്‍ണ്ണമനസ്സോടെ യഹോ 
വയ്ക്കു നന്ദി പറയും. 

യഹോവ അത്ഭുതങ്ങള്‍ പ്രവര്‍ത്തിക്കുന്നു. 
ജനംദൈവത്തില്‍നിന്നും ആ നന്മകള്‍ ആഗ്ര 
ഹിക്കുന്നു. 

3ദൈവം സത്യമായും മഹത്വമേറിയതും അ 
ത്ഭുതകരവുമായ കാര്യങ്ങള്‍ ചെയ്യുന്നു. അവ 
നന്‍െറനന്മ എന്നെന്നും തുടരുന്നു. 

യഹോവ ദയാവാനും കരുണാപൂര്‍ണ്ണനുമാ 
ണെന്ന്‌ നമ്മെ ഓര്‍പ്പിക്കുന്ന തരത്തില്‍ ദൈവം 
അത്ഭുതങ്ങള്‍ പ്രവര്‍ത്തിപ്പിക്കുന്നു. 

5 തന്നെ പിന്‍പറ്റുന്നവര്‍ക്ക്‌ ദൈവം ആഹാരം 
നല്‍കുന്നു. തന്‍െറകരാര്‍ അവനെന്നെന്നും ഓര്‍ 
മ്മിക്കുന്നു. 

ദൈവത്തിന്‍െറ ശക്തമായ പ്രവൃത്തികള്‍ ത 
നെറ ജനതയ്ക്ക്‌ അനൃരാഷ്ട്രങ്ങളുടെ സ്ഥലം 
താന്‍ നല്‍കുകയാണെന്നു തെളിയിച്ചു. 

















നിന്‍െറ ... നിയന്ത്രണത്തിലാക്കുവോളം അഥവാ 
“ഞാന്‍ നിന്‍െറ ശത്രുക്കളെ നിന്‍െറ പാദപീഠമാ 
ക്കുവോളം.” 


"ദൈവം ചെയ്യുന്നതോരോന്നും നല്ലതും ന്യാ 
യയുക്തവുമാകുന്നു. അവന്‍െറ കല്പനകളെല്പാം 
തന്നെ വിശ്വസിക്കാവുന്നത്‌. 

ദൈവത്തിന്‍െറ കല്പനകള്‍ എന്നെന്നേക്കും 
തുടരും. ആ കല്പനകള്‍ നല്‍കാനുള്ള അവന്‍െറ 
ന്യായീകരണങ്ങള്‍ വിശ്വസ്തവും ശുദ്ധവുമാ 








കുന്നു. 

9തനന്‍െറജനത്തെ രക്ഷിക്കാന്‍ അവന്‍ ഒരുവ 
നെഅയച്ചു. എന്നെന്നേക്കും തുടരുന്നകരാര്‍ 
ദൈവം അവരുമായുണ്ടാക്കി. ദൈവത്തിന്‍െറ 


നാമം ഭയങ്കരവും വിശുദ്ധവുമാകുന്നു. 

10ദൈവത്തോടുള്ള ഭയത്തില്‍നിന്നും ആദര 
വില്‍നിന്നുമാണ്‌ വിവേകമാരംഭിക്കുന്നത്‌. ദൈ 
വത്തെ അനുസരിക്കുന്നവര്‍വിവേകശാലികള്‍. 
ദൈവത്തിന്‍െറ സ്തുതികള്‍ എന്നെന്നും ഉണ്ടാ 
യിരിക്കും. 








സങ്കീര്‍ത്തനം 112 

യഹോവയെ സ്തുതിക്കുക! യഹോവയെ 
ഭയക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവന്‍ ആ 
ററ്റാദിക്കും. അയാള്‍ ദൈവകല്പനകളെ സ്നേ 
ഹിക്കുന്നു. 

2അവനന്‍െറെ പിന്‍ഗാമികള്‍ ഭൂമിയില്‍ മഹാന്മാ 
രായിത്തീരും. നല്ല ജനതയുടെ പിന്‍ഗാമികള്‍ 
യഥാര്‍ത്ഥത്തില്‍ അനുഗ്ൃഹീതരാകും. 

അയാളുടെ കുടുംബംധനികമാകും.അവനന്‍െറ 
നന്മ എക്കാലവും തുടരുകയും ചെയ്യും. 

നീതിമാന്മാര്‍ക്ക്‌, ദൈവം ഇരുട്ടില്‍ പ്രകാശി 
ക്കുന്ന വിളക്കുപോലെ. ദൈവം നല്ലവനും കാരു 
ണ്യവാനും ദയാപൂര്‍ണ്ണനുമാകുന്നു. 

കൊരുണ്യവും ഓദാര്യവും ഒരുവന്‍ ഭൂഷണ 
മാകുന്നു. വ്യാപാരത്തില്‍ നീതി പുലര്‍ത്തുന്നത്‌ 
ഒരുവനു ഭൂഷണമാകുന്നു. 

അയാള്‍ ഒരിക്കലും വീഴുകയില്ല. 
എക്കാലവും ഓര്‍മ്മിക്കപ്പെടും. 

ദൂര്‍വാര്‍ത്തകളാല്‍ അവന്‍ ഞെട്ടുകയില്ല. യ 
ഹോവയില്‍ ആശ്രയിക്കുന്നതിനാല്‍ അവന്‍ ആ 
ത്മവിശ്വാസം. 

അയാള്‍ ആത്മവിശ്വാസമുള്ള വനാകുന്നു. 
അവന്‍൯ഭയപ്പെടുകയില്ല. അവന്‍ തന്‍െറ ശത്രു 
ക്കളെ തോല്ലിക്കും. 

ദരിദ്രര്‍ക്ക്‌ അയാള്‍ സനജന്യമായി സാധന 
ങ്ങള്‍ നല്‍കുന്നു. അവന്‍െറ നന്മ എന്നെന്നേക്കും 
തുടരുകയും ചെയ്യും. 

10ദുഷ്ടന്മാര്‍ ഇതുകണ്ടു കോപിഷ്ഠരാകും. അ 
വര്‍ ദേഷ്യപ്പെട്ടുപല്പിറുമ്മും. പക്ഷേ പിന്നെയ 
വര്‍ ഇല്ലാതായിത്തീരും. അവര്‍ വളരെയധികം 
ആഗ്രഹിക്കുന്നതുപോലും അവര്‍ക്കു ലഭിക്കില്ല. 








നല്ലവന്‍ 














സങ്കീര്‍ത്തനം 113 

യഹോവയെ വാഴ്ത്തുക! യഹോവയുടെ ദാ 
സരേ, അവനെ വാഴ്ത്തുക! യഹോവയുടെ 
നാമം വാഴ്ത്തുക. 

യഹോവയുടെ നാമം ഇപ്പോഴും എപ്പോഴും 
അനുഗ്രഹിക്കപ്പെടട്ടെ. 

ഉദയസൂര്യന്റെ കിഴക്കുമുതല്‍ അസ്ത മന 
സൂര്യന്‍െറ പടിഞ്ഞാറുവരെ യഹോവയുടെ 
നാമം വാഴ്ത്തപ്പെടട്ടെ. 

യഹോവ എല്ലാരാഷ്ട്രങ്ങള്‍ക്കും മീതെ ആകു 
ന്നു.അവനന്‍െറ മഹിമ ആകാശത്തോളംഉയരുന്നു. 

നമ്മുടെ ദൈവമാകുന്ന യഹോവയെപ്പോ 
ലെ ആരുമില്ല. ദൈവം ഉയരെ സ്വവര്‍ഗ്ഗത്തിലിരി 
ക്കുന്നു. 








601 


ആകാശവും ഭൂമിയും കാണാ൯താഴോട്ടു നോ 
ക്കേണ്ടിവരുന്നത്ര ഉയരെ, നമുക്കുമേലേ ആണ്‌ 
ദൈവം. 

ദരിദ്രരെ ദൈവം ചെളിയില്‍ നിന്നുയര്‍ത്തു 
ന്നു. യാചകരെ അവന്‍ ചപ്പുകൂനയില്‍ നിന്നുയ 
ര്‍ത്തുന്നു. 

അവരെ ദൈവം പ്രമാണിമാരാക്കുകയും ചെ 
യുന്നു. അവരെ ദൈവം പ്രമുഖനേതാക്കളാക്കു 
ന്നു. 

രെ മക്കളുണ്ടായില്ലെന്നുവരാം. പക്ഷേ 
ദൈവം അവള്‍ക്കു കുഞ്ഞുങ്ങളെ നല്‍കുകയും 
അവളെ സന്തോഷിപ്പിക്കുകയും ചെയ്യും. യ 
ഹോവയെ സ്തുതിക്കുക! 


സങ്കീര്‍ത്തനം 114 
യിസ്രായേല്‍ ഈജിപ്തു വിട്ടു. യാക്കോബ്‌ 
(യിസ്രായേല്‍) ആ വിദേശരാജ്യം വിട്ടു. 
യെഹൂദാ ദൈവത്തിന്‍െറ വിശിഷ്ട ജനമാ 
യി. യിസ്രായേല്‍ അവനന്‍െറരാജ്യമായി. 
ചെങ്കടല്‍ ഇതുകണ്ട്‌ ഓടിയകന്നു. യോര്‍ 
ദ്ാ൯നദി തിരിഞ്ഞൊഴുകി. 

പര്‍വ്വതങ്ങള്‍ ആണാടുകളെപ്പോലെ നൃത്തം 
വച്ചു. കുന്നുകള്‍ കുഞ്ഞാടുകളെപ്പോലെ നൃത്തം 
വച്ചു. 

ട്ചെങ്കടലേ, നീയെന്തിനോടിയകന്നു? യോര്‍ 
ദ്ാ൯നദിയേ, നീയെന്തിനു തിരിഞ്ഞൊഴുകി? 

പര്‍വ്വതങ്ങളേ, നിങ്ങളെന്തിന്‌ ആണാടിനെ 
പ്പോലെ നൃത്തം വയ്ക്കുന്നു? കുന്നുകളേ, നിങ്ങ 
ളെന്തിനു കുഞ്ഞാടുകളെപ്പോലെ നൃത്തം ചെ 
യുന്നു? 

"യജമാനന്‍െറമൂുമ്പില്‍, യാക്കോബിന്‍റെ ദൈ 
വമാകുന്ന യഹോവയുടെ മുമ്പില്‍, ഭൂമി വിറ 
യ്ക്കുന്നു. 
ടപാറയില്‍നിന്നും വെള്ളമൊഴുക്കിയത്‌ ദൈ 
വമാകുന്നു. കടും പാറയില്‍നിന്നുമാണു ദൈവം 
നീരുറവ ഒഴുക്കിയത്‌. 











സങ്കീര്‍ത്തനം 115 
യഹോവേ, മഹത്വം സ്വീകരിക്കേണ്ടത്‌ 
ഞങ്ങളല്ല. മഹത്വം നിനക്കുള്ളതാകുന്നു.നിന്‍െറ 
സ്നേഹവും വിശ്വാസ്യതയും മൂലമാണു മഹ 
ത്വം നിന്‍േറേതാകുന്നത്‌. 
ഞങ്ങളുടെ ദൈവം എവിടെയെന്ന്‌ രാഷ്ട്ര 
ങ്ങള്‍ അത്ഭൂതപ്പെടുന്നതെന്തിന്‌? 
3ദൈവം സ്വര്‍ഗ്ഗത്തിലാകുന്നു. അവന്‍ യഥേ 








ഷ്ടം പ്രവര്‍ത്തിക്കുന്നു. 
രാഷ്ട്രങ്ങളുടെ “ദേവന്മാര്‍” വെള്ളിയും 
സ്വര്‍ണ്ണവും കൊണ്ടുള്ളവെറും പ്രതിമകള്‍ 


മാത്രം. ആരോ ഉണ്ടാക്കിയ വെറും പ്രതിമകള്‍ 
മാത്രം. 

ആ പ്രതിമകള്‍ക്ക്‌ പായകളുണ്ട്‌, പക്ഷേ സം 
സാരിക്കാ൯ വയ്യ. അവയ്ക്കു കണ്ണുകളുണ്ട്‌, പ 
ക്ഷേ കാണാന്‍ കഴിയുന്നില്ല. 

അവയ്ക്കു ചെവികളുണ്ട്‌, പക്ഷേകേള്‍ക്കാന്‍ 
കഴിയുന്നില്ല. അവയ്ക്കു മൂക്കുകളുണ്ട, പക്ഷേ 
മണക്കാന്‍ കഴിയുന്നില്ല. 

അവയ്ക്കു കൈകളുണ്ട്‌, പക്ഷെ സ്പര്‍ശി 
ക്കാനാവുന്നില്ല.അവയ്ക്കുകാലുകളുണ്ട്‌,പക്ഷേ 
നടക്കാനാവുന്നില്ല. അവയുടെ തൊണ്ടകളില്‍ 
നിന്ന്‌ ഒരു ശബ്ദവും വരുന്നുമില്ല. 

ആ പ്രതിമകളുണ്ടാക്കി അതില്‍ ആശ്രയിക്കു 
ന്നവര്‍ ആ പ്രതിമപോലെയായിത്തീരും! 





സങ്കീര്‍ത്തനങ്ങള്‍ 113:6-116:13 


യിസ്രായേലിലെ ജനമേ, യഹോവയില്‍ വി 
ശ്വസിക്കുക! യഹോവ അവരുടെ കരുത്തും കവ 
ചവുമാകുന്നു. 

10അഹരോന്‍റെറ കുടുംബമേ, യഹോവയില്‍ 
ആശ്രയിക്കുക! യഹോവ അവരുടെ കരുത്തും 
കവചവുമാകുന്നു. 

യഹോവയുടെ ഭക്തന്മാരേ, യഹോവയില്‍ 
ആശ്രയിക്കുക! യഹോവ അവരുടെകരുത്തും ക 
വചവുമാകുന്നു. 

12യഹോവ നമ്മെ ഓര്‍മ്മിക്കുന്നു. യഹോവ 
നമ്മെഅനുഗ്രഹിക്കും. അവന്‍ യിസ്രായേലിനെ 
അനുഗ്രഹിക്കു. അഹരോനന്‍െറ കുടുംബത്തെ യ 
ഹോവ അനുഗ്രഹിക്കും. 

3തന്‍െറ വലുതും ചെറുതുമായ ഭക്തന്മാരെ 
യഹോവ അനുഗ്രഹിക്കും. 

14യഹോവ നിങ്ങള്‍ക്കും നിങ്ങളുടെ 
മക്കള്‍ക്കും കൂടുതല്‍ കൂടുതല്‍ നല്‍കട്ടെ. 

യഹോവ സ്വര്‍ഗ്ഗവും ഭൂമിയും സൃഷ്ടിച്ചു. 
അവന്‍ നിങ്ങളെ സ്വാഗതവും ചെയ്യുന്നു! 

1സ്വേര്‍ഗ്ഗും യഹോവയുടേതാകുന്നു. എന്നാല്‍ 
ഭൂമി അവന്‍ മനുഷ്യനു നല്‍കി. 

17പരേതര്‍ യഹോവയെ സ്തുതിക്കുന്നില്ല! 
കല്ലറകളിലായവര്‍ യഹോവയെ സ്തുതിക്കു 
ന്നില്ല! 

18പക്ഷേ നാം യഹോവയെ ഇപ്പോള്‍ സ്തുതി 
ക്കും. എന്നെന്നും നാം അവനെസ്തുൃതിക്കും! യ 
ഹോവയെ വാഴ്ത്തുക! 














സങ്കീര്‍ത്തനം 116 

യഹോവ എന്‍െറ പ്രാര്‍ത്ഥന കേള്‍ക്കു 
മ്പോള്‍ ഞാനവനെ സ്നേഹിക്കുന്നു. 

സഹായത്തിനുള്ള എന്‍െറവിളി അവന്‍ കേ 
ള്‍ക്കുമ്പോള്‍ ഞാനവനെ സ്നേഹിക്കുന്നു. 

ഞാന്‍ ഏറെക്കുറെ മരിച്ചിരിക്കുന്നു! മരണപാ 
ശം എന്നെചുറ്റിയിരിക്കുന്നു. കല്ലറ എനിക്കു 
ചുറ്റും അടയുകയായിരുന്നു. ഞാന്‍ ഭയക്കുകയും 
വ്യാകുലപ്പെടുകയും ചെയ്തു. 

4അപ്പോള്‍ ഞാന്‍ യഹോവയുടെ നാമം വിളി 
ച്ചു. ഞാന്‍പറഞ്ഞു, “യഹോവേ, എന്നെ രക്ഷി 
ച്ചാലും!” 

യഹോവ നല്ലവനും ദയാപൂര്‍ണ്ണനുമാകുന്നു. 
ദൈവം കരുണാമയനാകുന്നു. 

നിസ്സഹായരെ യഹോവ പരിപാലിക്കുന്നു. 
ഞാന്‍ നിസ്റ്റഹായനായിരുന്നു, യഹോവ എ 
ന്നെ രക്ഷിക്കുകയും ചെയ്തു. 

എന്‍െറ ആത്മാവേ, വിശ്രമിക്കുക! യഹോവ 
നിന്നെ പരിപാലിക്കുന്നുണ്ട. 

ദൈവമേ, നീയെന്‍െറ പ്രാണനെ മൃത്യുവില്‍ 
നിന്നുരക്ഷിച്ചു. എന്‍െറ കണ്ണുനീര്‍ നീ നിര്‍ത്തി. 
നീയെന്നെ വീഴ്ചയില്‍നിന്നു രക്ഷിച്ചു. 

ജീവിക്കുന്നവരുടെ ദേശത്ത്‌ ഞാന്‍ യഹോ 
വയെ തുടര്‍ന്നും സേവിക്കും. 

10“ഞാന്‍ eget ട്ടു”എന്നു ഞാ൯ പറ 
ഞ്ഞപ്പോള്‍ എനിക്കു വിശ്വാസം ഉണ്ടായിരുന്നു. 

1അതെ, എനന്‍െറപരിഭമത്തില്‍ ആയിരുന്ന 
പ്പോള്‍ ഞാന്‍ പറഞ്ഞു, “എല്ലാവരും നുണയ 
ന്മാര്‍!” 

12യഹോവയ്ക്ക്‌ എന്തു നല്‍കാനാണെനിക്കു 
കഴിയുക? എനിക്കുള്ളതെല്ലാം യഹോവ തന്ന 
താകുന്നു! 

13അവ൯ന്‍ എനിക്കു രക്ഷതന്നു. അതിനാല്‍ 
ഞാന്‍ അവനൊരു പാനീയബലി അര്‍പ്പിക്കും. 
യഹോവയുടനാമം ഞാന്‍ വിളിക്കുകയും 


ചെയ്യും. 








സങ്കീര്‍ത്തനങ്ങള്‍ 116:14-119:4 


4യഹോവയ്ക്കുള്ള നേര്‍ച്ചകള്‍ ഞാനിപ്പോ 
ള്‍ അവന്‍െറ മുഴുവന്‍ ജനത്തിനും മുമ്പാകെ 
അര്‍പ്പിക്കും. 

15യഹോവയുടെ ഭക്തന്മാരിലൊരുവന്‍െറ മര 
ണം അവനു വളരെപ്രധാനം. യഹോവേ, നി 
ന്‍െറ ദാസന്മാരിലൊരുവനാകുന്നു ഞാന്‍! 

1ഞാ൯ നിന്‍െറദാസനാകുന്നു; നിന്‍െറ ദാ 
സിമാരിലൊരുവളുടെ കുഞ്ഞ്‌. യഹോവേ, നീ 
എന്‍റെ ബന്ധനങ്ങളില്‍നിന്നും എന്നെ മോചി 
പ്പിച്ചു! 

17നിനക്കു ഞാനൊരു കൃതജ്ഞതാ ബലിയര്‍ 
പ്പിക്കും. യഹോവയുടെ നാമം ഞാന്‍ വിളിക്കും. 

18റവവാഗ്ദാനം ചെയ്തവ ഞാന്‍ യഹോവയ്ക്കു 
സമര്‍പ്പിക്കും. അവന്‍െറ സകലജനത്തിനും മു 
മ്പിലേക്കു ഞാനിപ്പോള്‍ പോകും. 

19യെരൂശലേമിലെ ആലയത്തിലേക്കു ഞാന്‍ 
പോകും. യഹോവയെ സ്തുതിക്കുക. 











സങ്കീര്‍ത്തനം 117 

1സകല രാഷ്ട്രങ്ങളുമേ, യഹോവയെ സ്തു 
തിക്കുക. സകലജനങ്ങളുമേ, യഹോവയെസ്തു 
തിക്കൂക. 

2ദൈവംനമ്മെ വളരെസ്‌ നേഹിക്കുന്നു! 
അവന്‍ നമ്മോടു എന്നെന്നും വിശ്വസ്തത 
കാട്ടുകയും ചെയ്യും! യഹോവയെ സ്തുതി 
ക്കുക! 


സങ്കീര്‍ത്തനം 118 

യഹോവയെ മഹത്വപ്പെടുത്തുക, എന്തെ 
ന്നാല്‍ അവനാകുന്നു ദൈവം. അവന്‍െറ സത്യ 
സ്നേഹം നിത്ൃമാകുന്നു! 

യിസ്രായേലേ, 
ഇങ്ങനെപറയുക. “അവറ്റ സത്യസ്നേഹം 
എന്നെന്നും തുടരുന്നു!” 

പുരോഹിതരേ, ഇങ്ങനെ പറയുക. “അവ 
ന്‍െറ സത്യസ്നേഹം എന്നെന്നും തുടരുന്നു!” 

യഹോവയെ ആരാധിക്കുന്നവരേ, ഇതു പറ 


602 


13എനന്‍െറ ശത്രു എന്നെ ആക്രമിക്കുകയും ഏ 
റെക്കുറെ മരണാസന്നനാക്കുകയും ചെയ്തു. 
പക്ഷേ യഹോവ എന്നെ സഹായിച്ചു. 

14യഹോവ എന്‍െറശക്തിയും വിജയഗീതവു 
മാകുന്നു! യഹോവ എന്നെ രക്ഷിക്കുന്നു! 

15നല്പവരുടെ വസതികളില്‍നിന്ന്‌ വിജയാ 
ഘോഷം കേള്‍ക്കാം. യഹോവ തന്‍െറ മഹാശ 
ക്തി വീണ്ടും കാട്ടിയിരിക്കുന്നു. 

1യേഹോവയുടെ കരങ്ങള്‍ വിജയത്തില്‍ ഉയ 
ര്‍ത്തപ്പെട്ടു. യഹോവ തന്‍െറ മഹാശക്തി വി 
ണ്ടും കാട്ടിയിരിക്കുന്നു. 

17ഞാ൯ ജീവിക്കും മരിക്കില്ല. യഹോവ ചെ 
യ്തതെന്തെന്നു ഞാന്‍ പറയുകയും ചെയ്യും. 

18തഹോവയെന്നെ ശിക്ഷിച്ചു, പക്ഷേ അവ 
നെന്നെ വധിച്ചില്ല. 

19നീതിയുടെ കവാടങ്ങള്‍ എനിക്കായിതുറ 
ന്നാലും. ഞാന്‍ അകത്തുകടന്ന്‌ യഹോവയെ 
ആരാധിക്കും. 

20അവ യഹോവയുടെ കവാടങ്ങളാകുന്നു. 
നീ തിമാന്മാര്‍ അതിലൂടെ കടന്നു പോകും. 

യഹോവേ, എന്‍െറ പ്രാര്‍ത്ഥനയ്ക്കു മറു 
പടി നല്‍കിയതിനു നിനക്കുനന്ദി. എന്നെ ര 
ക്ഷിക്കുന്നതിന്‌ നിനക്കു നന്ദി. 

2പണിക്കാര്‍ തള്ളിക്കളഞ്ഞ കല്ല്‌ മൂലക്കല്ലാ 
കും. 

23യഹോവ അങ്ങനെ സംഭവിപ്പിച്ചു. നാമത്‌ 
അത്ഭുതകരമെന്നു കരുതുന്നു! 

24ഇന്ന്‌ യഹോവയുണ്ടാക്കിയ ദിവസമാണ്‌. 
നമുക്കിന്ന്‌ ആഹ്റ്റാദിച്ചുല്ലസിക്കാം! 

2ട്ജനം പറഞ്ഞു, “യഹോവയെ സ്തുതിക്കുക! 
യഹോവ നമ്മെ രക്ഷിച്ചു! * 

2യേഹോവയുടെ നാമത്തില്‍ വരുന്നവനെ 
സ്വീകരിക്കുക.” പുരോഹിതന്മാര്‍ മറുപടി പറ 
ഞ്ഞു,“ഞങ്ങള്‍ നിങ്ങളെ യഹോവയുടെ വസ 
തിയിലേക്കു സ്വാഗതം ചെയുന്നു! 

27യഹോവ ദൈവമാകുന്നു. അവന്‍ നമ്മെ 
സ്വീകരിക്കുകയും ചെയ്യുന്നു. ബലിക്കുള്ള കു 














യുക. “അവന്‍െറ സത്യസ്നേഹം എന്നെന്നും 
തുടരുന്നു!” 

ഞാന്‍ കുഴപ്പത്തില്‍പെട്ടു, അതിനാല്‍ സഹാ 
യത്തിനു ഞാന്‍ യഹോവയെ വിളിച്ചു. യഹോ 
വയെനിക്കു മറുപടിനല്‍കുകയും എന്നെ സ്വ 
തന്ത്രനാക്കുകയും ചെയ്തു. 

യഹോവ എന്നോടൊപ്പുമുണ്ട്‌, അതിനാല്‍ 
ഞാന്‍ ഭയപ്പെടുകയില്ല. എനിക്കുദോഷം വരു 
ത്താന്‍ ജനത്തിന്‌ ഒന്നും ചെയ്യാനാകില്ല. 

യഹോവയാണെന്‍്റെ സഹായി.എനന്‍െറ 
ശ ത്രുക്കള്‍ പരാജിതരാകുന്നതു ഞാന്‍ കാണും. 

ജനത്തെ ആശ്രയിക്കുന്നതിലും യഹോവയെ 
ആശ്രയിക്കുന്നതാണു ശ്രേഷ്ഠം. 

നിങ്ങളുടെ നേതാക്കളെ ആശ്രയിക്കുന്നതി 
നെക്കാള്‍ യഹോവയെ ആശ്രയിക്കുന്നതാണു 
ശ്രേഷ്ഠം. 

ധാരാളം ശത്രുക്കള്‍ എന്നെ വലയം 
ചെയ്തു. എന്നാല്‍ യഹോവയുടെ ശക്തിയാല്‍ 
ഞാന വരെ പരാജയപ്പെടുത്തി. 

വിശത്രുക്കളെന്നെ പിന്നെയും പിന്നെയും വള 
ഞ്ഞു. യഹോവയുടെ ശക്തിയാല്‍ ഞാനവരെ 
തോല്പിച്ചു. 

ദാതേനിച്ചക്കൂട്ടം പൊതിയുമ്പോലെയായിരു 
ന്നു എന്‍െറശത്രുക്കളെന്നെ പൊതിഞ്ഞത്‌. പ 
ക്ഷേ അവവേഗം എരിയുന്ന പൊന്തപോലെ 
തീര്‍ന്നു. യഹോവയുടെ ശക്തിയാല്‍ ഞാനവ 
രെ പരാജയപ്പെടുത്തി. 





ഞ്ഞാടിനെ പിടിച്ചുകെട്ടി യാഗപീഠത്തിന്‍െറ 
കൊമ്പുകളിലേക്കു കൊണ്ടുവരിക.” 

22യഹോവേ, നീയെനന്‍്റെദെവമാകുന്നു. ഞാ 
൯ നിനക്കു നന്ദിപറയുകയും ചെയ്യുന്നു. ഞാന്‍ 
നിന്നെ വാഴ്ത്തുന്നു! 

23യഹോവയെ വാഴ്ത്തുക, എന്തെന്നാല്‍ അ 
വന്‍ നല്ലവനാകുന്നു. അവന്‍െറ സത്യസ്നേഹം 
നിത്യമാകുന്നു. 


സങ്കീര്‍ത്തനം 119 
ആലേഫ്‌ 

1നിര്‍മ്മലരായി ജീവിക്കുന്നവര്‍ സന്തുഷ്ടർ. 
അവര്‍ യഹോവയുടെ ഉപദേശങ്ങളനുസരിക്കു 
ന്നു. 

ന കരാറനുസരിക്കുന്നവര്‍ സ 
ന്തുഷ്ടര്‍. അവര്‍ പൂര്‍ണ്ണമനസ്സോടെ യഹോവ 
യെ അനുസരിക്കുന്നു. 

3അവര്‍ തിന്മകള്‍ചെയുന്നില്ല. അവര്‍ യഹോ 
വയെ അനുസരിക്കുന്നു. 

യഹോവേ, നീ ഞങ്ങള്‍ക്കു നിന്‍െറ കല്പന 
കള്‍തന്നു. ആ കല്പനകള്‍ മുഴുവനും അനുസ 
രിക്കാന്‍ നീ ഞങ്ങളോടു പറയുകയും ചെയ്തു. 





യഹോവയെ ... രക്ഷിച്ചു “യഹോവേ, ദയവായി 
ഞങ്ങളെ രക്ഷിച്ചാലും. യഹോവേ, ദയവായി 
ഞങ്ങളെ വിജയിപ്പി ച്ചാലും.” യുദ്ധം ജയിച്ചു വരുന്ന 
രാജാവിനെ ആദരിക്കാനുള്ള വിജയാരവമായിരുന്നു 
ഇത്‌. 








603 


യഹോവേ, ഞാ൯ നിന്‍െറനിയമങ്ങള്‍ എ 
പ്പോഴുമനുസരിച്ചെങ്കില്‍ എന്നു ഞാനാശിക്കു 
ന്നു. 
Fc കല്പനകള്‍ പഠിക്കുമ്പോള്‍ ഞാനൊ 
രിക്കലും നാണം കെടുകയില്ല. 

?അപ്പോള്‍, നിന്‍െറ നന്മയും നീതിയും ഞാന്‍ 
പഠിക്കുന്നതുകൊണ്ട്‌ എനിക്ക്‌ യഥാര്‍ത്ഥത്തില്‍ 
നിന്നെ മഹത്വപ്പെടുത്താം. 

&തഹോവേ, ഞാന്‍ നിന്‍െറ കല്വനകളനുസ 
രിക്കും. അതിനാല്‍ എന്നെ കൈവെടിയരുതേ! 


ബേത്ത്‌ 

ഒരു യുവാവിന്‌ നിര്‍മ്മലജീവിതം നയി 
ക്കാന്‍ എങ്ങനെകഴിയും? നിന്‍െറ വചനങ്ങള്‍ 
അനുസരിച്ചുകൊണ്ടുതന്നെ. 

1ഞാ൯ന്‍ പൂര്‍ണ്ണഹൃദയത്തോടെ ദൈവത്തെ 
സേവിക്കാന്‍ ശ്രമിക്കുന്നു. ദൈവമേ, നിന്‍െറ 
കല്പനകള്‍ അനുസരിക്കാന്‍ എന്നെ സഹായി 
ച്ചാലും. 

1നിന്‍െറെവചനങ്ങള്‍ ശ്രദ്ധയോടെ ഞാന്‍ പ 
ഠിക്കുന്നതിനാല്‍ നിനക്കെതിരെ ഞാന്‍ പാപം 
ചെയ്യുകയില്പല്ലോ. 

12യഹോവേ, നീ വാഴ്ത്തപ്പെടട്ടെ. നിന്‍െറ 
നിയമങ്ങള്‍ എന്നെ പഠിപ്പിച്ചാലും. 

13നിന്‍െറ വിവേകത്തോടെയുള്ള വിധികളെ 
യെല്ലാം പറ്റി ഞാന്‍ പറയും. 

14മറ്റെന്തിനെക്കാളും നിന്‍െറകരാര്‍ പഠിക്കു 
ന്നതില്‍ ഞാനാഹ്റാദിക്കുന്നു. 

15നിന്‍െറ ചട്ടങ്ങള്‍ ഞാന്‍ ചര്‍ച്ചചെയുന്നു. 
നിന്‍െറ മാര്‍ഗ്ഗം ഞാന്‍ പിന്തുടരുന്നു. 

16നിന്‍െറ നിയമങ്ങളില്‍ ഞാന്‍ ആഹറാദിക്കു 
ന്നു. നിന്‍െറ വാക്കുകള്‍ ഞാന്‍ മറക്കുകയില്ല. 





ഗീമെല്‍ 

17എന്നോടു നീതികാട്ടിയാലും. അപ്പോള്‍ നി 
ന്‍െറ ഈ ദാസന്‍ നിന്‍െറ കല്ലനകളനുസരിച്ചു 
ജീവിക്കാന്‍ കഴിഞ്ഞേക്കും. 

1$യഹോവേ, എന്‍െറ കണ്ണുകള്‍ തുറന്നാലും. 
ഞാന്‍ നിന്‍െറവചനങ്ങള്‍ വായിക്കുകയും അ 
ത്ഭുതകൃത്യങ്ങള്‍ കാണുകയും ചെയ്യട്ടെ. 

19ഈ ദേശത്ത്‌ ഞാനൊരുഅപരിചിതന്‍. യ 
ഹോവേ, നിന്‍െറെവചനങ്ങള്‍ എന്നില്‍ നിന്നും 
മറയ്ക്കരുതേ. 

20നിന്‍െറവിധികള്‍ എപ്പോഴുംപഠിക്കാന്‍ ഞാ 
നാശിക്കുന്നു. 

യഹോവേ, അഹങ്കാരികളെ നീ ശാസിക്കു 
ന്നു. അവര്‍ക്ക്‌ ദുരിതങ്ങളുണ്ടാകും. നിന്‍െറ ക 
ല്നകളനൂസരിക്കാന്‍ അവര്‍ കൂട്ടാക്കുന്നില്ല. 

ഞാന്‍ ലജ്ജിതനും നിന്ദ്യനും ആകാതിരിക്ക 
ട്ടെ. നിന്‍െറ കരാര്‍ ഞാന്‍ അനുസരിച്ചിരുന്നു. 

23നേതാക്കള്‍പോലും എന്നെ ദുഷിച്ചിരിക്കു 
ന്നു. പക്ഷേ, യഹോവേ, ഞാന്‍നിനന്‍െറ ദാസ 
നാകുന്നു. ഞാന്‍ നിന്‍െറ നിയമങ്ങള്‍ പഠിക്കു 
കയും ചെയ്യുന്നു. 

24നിനന്‍െറെ കരാറാകുന്നു എന്‍െറ ഉത്തമസുഹൃ 
ത്ത്‌. അതെനിക്ക്‌ നല്ല ഉപദേശങ്ങള്‍ തരുന്നു. 





ദാലെത്ത്‌ 
2ഞാന്‍ മരിക്കാറായി. യഹോവേ, കല്ലിച്ചാ 
ലും, ഞാന്‍ ജീവിക്കട്ടെ. 
26എനന്‍െറ ജീവിതത്തെപ്പറ്റി ഞാന്‍ നിന്നോടു 
പറഞ്ഞു. നീ എനിക്കു മറുപടിയും തന്നു. ഇനി 
നിന്‍െറ നിയമങ്ങള്‍ എന്നെ പഠിപ്പിച്ചാലും. 





സങ്കീര്‍ത്തനങ്ങള്‍ 119:5-45 


2 യഹോവേ, നിന്‍െറ നിയമങ്ങള്‍ പഠിക്കാന്‍ 
എന്നെ സഹായിച്ചാലും. നീ ചെയ്തിരിക്കുന്ന 
അത്ഭുതകൃത്യങ്ങള്‍ ഞാന്‍ പഠിക്കട്ടെ. 

28ഞാന്‍ ദുഃഖിതനും ക്ഷീണിതനും ആകുന്നു. 
ആജ്ഞ നല്‍കി എന്നെ വീണ്ടും കരുത്തനാക്കി 
യാലും. 

29യഹോവേ, തിന്മയുടെ വഴിയില്‍ ജീവിക്കാ 
൯ എന്നെ അനുവദിക്കരുതേ. നിന്‍െറ വചനങ്ങ 
ളാല്‍ എന്നെ നയിച്ചാലും. 

30യഹോവേ, നിന്‍െറ വിശ്വസ്തദാസനാകു 
ന്നതിന്‌ ഞാന്‍ തെരഞ്ഞെടുക്കപ്പെട്ടു. നിന്‍െറ 
വിവേകത്തോടെയുള്ള വിധികള്‍ ഞാന്‍ ശ്രദ്ധ 
യോടെ പഠിക്കുന്നു. 

31യഹോവേ, നിന്‍െറ കരാറിനെ ഞാന്‍ മുറു 
കെ പിടിക്കുന്നു. എന്നെ നിരാശനാക്കരുതേ. 

ഞാന്‍ ആഹ്ദറാദത്തോടെ നിന്‍െറ കല്പനക 
ഒനുസരിക്കും. യഹോവേ, നിന്‍െറ കല്പനകള്‍ 


എന്നെ ആഹ്ാദിപ്പിക്കുന്നു. 





ഹേ 

യഹോവേ, നിന്‍െറനിയമങ്ങള്‍ എന്നെ പ 
ഠിപ്പിച്ചാലും, അപ്പോള്‍ ഞാന്‍ അവ അനുസ 
രിക്കും. 

34 എനിക്ക്‌ മനസ്സിലാക്കിത്തന്നാലും. നിന്‍െറ 
വചനങ്ങള്‍ ഞാ൯ അനുസരിക്കും. ഞാന്‍ അവ 
പൂര്‍ണ്ണമായും അനുസരിക്കും. 

യഹോവേ, നിന്‍െറ കല്പനകളുടെ പാത 
യിലൂടെ എന്നെ നയിച്ചാലും. ആ ജീവിതരീതി 
ഞാന്‍ സത്യമായും സ്നേഹിക്കുന്നു. 

36ധനികനാകാനുള്ള വഴിക്കു പകരം നിന്‍െറ 
കരാറിനെല്ലറ്റി ചിന്തിക്കാന്‍ എന്നെ സഹായി 
ച്ചാലും. 

37യഹോവേ, വിലകെട്ട കാര്യങ്ങള്‍ കാണുന്ന 
തില്‍നിന്നും എനന്‍െറകണ്ണുകളെ നീ സൂക്ഷിക്കേ 
ണമേ. നിന്‍െറ മാര്‍ഗ്ഗത്തില്‍ ജീവിക്കാനെന്നെ 
സഹായിച്ചാലും. 

38ജനം നിന്നെ ആദരിക്കുന്നതിനായി, നിന്‍െറ 
ദാസനു വാഗ്ദാനം ചെയ്തതു നടപ്പാക്കിയാ 
ലും. 

യഹോവേ, ഞാ൯ഭയക്കുന്ന അപമാനം എ 
ടുത്തു കളഞ്ഞാലും. നിന്‍െറ വിവേകപൂര്‍വ്വ 
മായ വിധികള്‍ നല്ലതാകുന്നു. 

40ഇതാ, നിന്‍െറ കല്പനകളെ ഞാന്‍ സ്നേ 
ഹിക്കൂന്നു. എന്നോടു നീതി പുലര്‍ത്തിയാലും, 
ഞാന്‍ ജീവിക്കട്ടെ. 





വൌ 

44യഹോവേ, നിന്‍െറ നിത്ൃസ്നേഹം എനി 
ക്കു കാണിച്ചാലും. നിന്‍െറ വാഗ്ദാനമനുസരി 
ച്‌ എന്നെ രക്ഷിച്ചാലും. 

4അപ്പോള്‍, എന്നെ അപമാനിക്കുന്നവര്‍ക്കു 
ള്ള മറുപടി എനിക്കുണ്ടാകും. യഹോവേ, നീ 
പറയുന്നകാര്യങ്ങള്‍ ഞാന്‍ സത്യമായും വിശ്വ 
സിക്കുന്നു. 

4നിന്‍െറ സത്യവചനങ്ങള്‍ ഞാനെപ്പോഴും 
പറയട്ടെ. യഹോവേ, നിന്‍െറ വിവേകത്തോ 
ടെയുള്ള തീരുമാനങ്ങളെ ഞാനാശ്രയിക്കുന്നു. 

യഹോവേ, നിന്‍െറവചനങ്ങള്‍ എന്നും, എ 
ന്നെന്നും ഞാന്‍ പിന്തുടരും. 

4്അങ്ങനെ ഞാന്‍ സ്വതന്ത്രനാകും. എന്തു 
കൊണ്ടെന്നാല്‍, നിന്‍െറ നിയമങ്ങള്‍ പാലി 
ക്കാന്‍ ഞാന്‍ കഠിനാദ്ധ്വാനം ചെയ്യുന്നു. 





സങ്കീര്‍ത്തനങ്ങള്‍ 119:46-82 


46നിനന്‍െറ കരാറിനെപ്പറ്റി ഞാന്‍ രാജാക്കുന്മാ 
രുമായി സംസാരിക്കും. അവരെന്നെ അപമാനി 
ക്കുകയുമില്ല. 

4 യഹോവേ, നിന്‍െറ കല്പനകള്‍ പഠിക്കുന്ന 
തില്‍ ഞാനാറഹൂറ്റാദിക്കുന്നു,. ആ കല്പനകളെ ഞാന്‍ 
സ്നേഹിക്കുന്നു. 

യഹോവേ, നിനന്‍്റകല്ലപനകളെ ഞാന്‍ 
സ്തു തിക്കുന്നു. ഞാനവയെ സ്നേഹിക്കുന്നു. 
ഞാ നവ പഠിക്കുകയും ചെയ്യും. 


സയിന്‍ 

49യഹോവേ, എന്നോടുള്ള നിന്‍െറ വാഗ്ദാ 
നം ഓര്‍മ്മിച്ചാലും. ആ വാഗ്ദാനം എനിക്കു 
പ്രതീക്ഷ നല്‍കുന്നു. 

ടി്ഞാ൯ന്‍ യാതനയനുഭവിക്കുകയാണ്‌, യഹോ 
വ എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. 
നിന്‍െറ വചനം എന്നെ വീണ്ടും ജീവിപ്പിച്ചു. 

ട1എന്നെക്കാള്‍ വിശിഷ്ടരാണു തങ്ങളെന്നു 
കരുതുന്നവര്‍ എന്നെസ്ഥിരമായി അപമാനിച്ചു. 
എങ്കിലും നിന്‍െറ വചനങ്ങളനുസരിക്കുന്നത്‌ 
ഞാന്‍ നിര്‍ത്തിയില്ല. 

ടാനിന്‍ വിവേകത്തോടെയുള്ള നിശ്ചയ 
ങ്ങള്‍ ഞാനെപ്പോഴും ഓര്‍മ്മിക്കുന്നു. യഹോ 
വേ, അവ എന്നെ ആശ്വസിപ്പിക്കുന്നു. 

5നിന്‍െറെ വചനങ്ങളെ അനുസരിക്കാത്ത ദു 
ഷ്ടരായ ജനങ്ങളെ കാണുമ്പോള്‍ ഞാന്‍ കോ 
പിഷ്ടനാകുന്നു. 

54നിന്‍െറെ നിയമങ്ങള്‍ എന്റെ ഭവനത്തി 
ലെ* ഗാനങ്ങളാകുന്നു. 

യഹോവേ, രാത്രിയില്‍ ഞാന്‍ നിന്‍െറ 
നാമം അനുസ്മരിക്കുന്നു. നിന്‍െറ വചനങ്ങളും 
ഞാന്‍ അനുസ്മരിക്കുന്നു. 

56നിന്‍െറ കല്പനകള്‍ ശ്രദ്ധയോടെ അനുസരി 
ക്കുന്നശതിനാലാണിത്‌. 











ഹേത്ത്‌ 

5 യഹോവേ, നിന്‍െറ കല്പനകളനുസരിക്കുക 
യാണ്‌ എന്‍െറ കടമയെന്നു ഞാന്‍ നിശ്ചയിച്ചു. 

5തഹോവേ, ഞാന്‍ പൂര്‍ണ്ണമായും നിന്നിലാ 
ശ്രയിക്കുന്നു. വാഗ്ദാനം ചെയ്തതുപോലെ നീ 
എന്നോടു കാരുണ്യവാനായിരുന്നാലും. 

59 എന്‍െറ ജീവിതത്തെപ്പറ്റി ഞാന്‍ വളരെ 
ശ്രദ്ധയോടെ ചിന്തിച്ചു. നിന്‍െറകരാറിലേക്കു 
ഞാന്‍ മടങ്ങി വരികയും ചെയ്തു. 

നിന്‍െറ കല്വനകളനുസരിക്കാ൯ന്‍ അമാന്തി 
ക്കാതെ ഞാന്‍ തിടുക്കത്തില്‍ വന്നു. 

ഒരുസംഘം ദുഷ്ടന്മാര്‍ എന്നെദുഷിച്ചു 
സം സാരിച്ചു. പക്ഷേ യഹോവേ, നിന്‍െറ 
വചന ങ്ങള്‍ ഞാന്‍ മറന്നില്ല. 

62അര്‍ദ്ധരാത്രിയില്‍ ഉണര്‍ന്ന്‌ നിന്‍െറനല്ല തീ 
രൂമാനങ്ങള്‍ക്കു ഞാന്‍ നന്ദിപറയുന്നു. 

ഒനിന്നെആരാധിക്കുന്ന നിന്‍െറ ഓരോ ഭക്ത 
നും ഞാനൊരുസുഹൃത്താകുന്നു. നിന്‍െറ കല്പന 
യനുസരിക്കുന്ന ഓരോ വ്യക്തിക്കും ഞാനൊരു 
സുഹൃത്താകുന്നു. 

യഹോവേ, ഭൂമിയില്‍ നിന്‍െറ സത്യസ്നേ 
ഹം നിറയുന്നു. നിന്‍െറ നിയമങ്ങള്‍ എന്നെ 
പഠിപ്പിച്ചാലും. 





തേത്ത്‌ 
ടയഹോവേ, നിന്‍െറ ദാസനായ എനിക്കാ 
യി നീ അനേകം നന്മകള്‍ ചെയ്തു. വാഗ്ദാനം 








ഭവനം അഥവാ 
എന്നര്‍ത്ഥം. 


“ഞാന്‍ വസിക്കുന്ന ആലയം” 


604 


ചെയ്തകാര്യങ്ങള്‍ തന്നെയാണ്‌ നീ പ്രവര്‍ത്തി 
ച്ചത്‌. 

യേഹോവേ, ബുദ്ധിപൂര്‍വ്വമായ തീരുമാനങ്ങ 
ളെടുക്കാനുള്ള അറിവ്‌ എനിക്കു നല്‍കിയാലും. 
നിന്‍െറ കല്പനകളില്‍ ഞാന്‍ ആശ്രയിക്കുന്നു. 

യാതനകളനുഭവിക്കുന്നതിനു മുമ്പ്‌ 
ഞാനൊ രൂപാടു തെറ്റുകള്‍ ചെയ്തു. പക്ഷേ 
ഇപ്പോള്‍ ഞാന്‍ ശ്രദ്ധയോടെ നിന്‍െറ 
കല്ലപനകളനുസ രിക്കുന്നു. 

ദൈവമേ, നീ നല്ലവനാകുന്നു, നീ നന്മകള്‍ 
ചെയ്യുന്നു. നിന്‍െറ നിയമങ്ങള്‍ എന്നെ പഠിപ്പി 
ച്ചാലും. 

എന്നെക്കാള്‍ ശ്രേഷ്ഠരെന്നു സ്വയം കരുതു 
ന്നവര്‍ എന്നെപ്പറ്റി ദുഷിച്ച നുണകള്‍ പറഞ്ഞു. 
പക്ഷേ, യഹോവേ, നിന്‍െറ കല്പനകള്‍ പൂര്‍ണ്ണ 
മനസ്സോടെ ഞാന്‍ അനുസരിച്ചു. 

അവര്‍ വിവേകശൂന്യരാകുന്നു. എന്നാല്‍ 
ഞാന്‍ നിന്‍െറ വചനങ്ങളിലാഹ്ാദിക്കുന്നു. 

വ്കഷ്ടതകളെനിക്കു നല്ലതായിരുന്നു. എന്തു 
കൊണ്ടെന്നാല്‍ ഞാന്‍ നിന്‍െറ നിയമങ്ങള്‍ പഠി 





യഹോവേ, നിന്‍െറ വചനങ്ങളെനിക്ക്‌ ഉചി 
തമാകുന്നു. ആയിരം വെള്ളിക്കഷണങ്ങളെയും 
സ്വര്‍ണ്ണക്കഷണങ്ങളെയും കാള്‍ വിശിഷ്ടമാണ 
വ. 


യോദ്‌ 

യഹോവേ, നീ എന്നെസൃഷ്ടിച്ചു, നിന്‍െറ 
സ്വന്തം കൈകളാല്‍ എന്നെതാങ്ങുകയും ചെ 
യുന്നു. നിന്‍െറ കല്പനകള്‍ പഠിക്കാനും മനസ്സി 
ലാക്കാനും അവയെ അനുസരിക്കാനും എന്നെ 
സഹായിച്ചാലും. 

യഹോവേ, എന്നെക്കാണുമ്പോള്‍ നിന്‍െറ 
ഭക്തന്മാര്‍ എന്നെ ആദരിക്കു ന്നു. നീ പറയുന്നത്‌ 
ഞാന്‍ വിശ്വസിക്കുന്നതിനാല്‍ അവര്‍ ആഹ്ലാദ 
ക്കുന്നു. 

ന്യഹോവേ, നിന്‍െറ തീരുമാനങ്ങള്‍ ന്യായ 
മെന്നു ഞാനറിയുന്നു. നീയെന്നെ ശിക്ഷിക്കു 
ന്നതു ശരിയാണുതാനും. 

"ഇനി, നിന്‍െറ സത്യസ്നേഹംകൊണ്ട്‌ എ 
ന്നെആശ്വസിപ്പിച്ചാലും. നീ വാഗ്ദാനം ചെ 
യ്തതുപോലെ എന്നെ ആശ്വസിപ്പിച്ചാലും. 

77യഹോവേ, എന്നെ ആശ്വസിപ്പിക്കുകയും 
ജീവിക്കാനനുവദിക്കുകയും ചെയ്താലും. നി 
ന്‍െറഉപദേശങ്ങള്‍ ഞാന്‍ സത്യമായും ആസ്വ 
ദിക്കുന്നു. 

൯എന്നെക്കാള്‍ വിശിഷ്ടരെന്നു സ്വയം കരു 
തുന്നവര്‍ എന്നെപ്പറ്റി നുണ പറഞ്ഞു. അവര്‍ 
നാണം കെടുത്തപ്പെട്ടങ്കില്‍. യഹോവേ, 
നിന്‍െറ നിയമങ്ങള്‍ ഞാന്‍ പഠിക്കുന്നു. 

മിനിറ ഭക്തന്മാര്‍ എന്‍െറയടുത്തേക്കു വരി 
കയും നിന്‍൯ന്‍െറകരാര്‍ പഠിക്കുകയും ചെയ്യട്ടെ. 

80യഹോവേ, നിന്‍െറ ആജ്ഞ ഞാന്‍ കൃത്യമാ 
യി പാലിക്കാനിടയാകട്ടെ, അങ്ങനെ ഞാന്‍ 
അപമാനിതനാകാതിരിക്കുമല്ലോ. 


കഫ്‌ 

81ഞാന്‍ മരിക്കാറായി, നീയെന്നെ രക്ഷിക്കുന്ന 
തും കാത്തിരിപ്പാണ്‌. പക്ഷെ യഹോവേ, നീ 
പറയുന്ന കാര്യങ്ങളില്‍ ഞാന്‍ ആശ്രയിക്കുന്നു. 

82നീ വാഗ്ദാനം ചെയ്തകാര്യങ്ങള്‍ ഞാന്‍ 
പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ എ 
നെറകണ്ണുകള്‍ ക്ഷീണിക്കുകയാണ്‌. യഹോവേ, 
എപ്പോഴാണു നീയെന്നെ ആശ്വസിപ്പിക്കുക? 





605 


ദപവറുകൂനയിലെ ഉണങ്ങിയ മുന്തിരിത്തൊ 
ലിപോലെയാകുമ്പോഴും ഞാന്‍ നിന്‍െറ നിയ 
മങ്ങള്‍ മറക്കുകയില്ല. 

ട4ഞാനെത്രകാലം ജീവിക്കും? യഹോവേ, എ 
ന്നെ പീഡിപ്പിക്കുന്നവരെ നീയെന്നാണു ശി 
ക്ഷിക്കുക? 

ര്‍ടചില അഹങ്കാരികള്‍ ഒരിക്കല്‍ തങ്ങളുടെ 
നൂണകള്‍കൊണ്ട്‌ എന്നെകുത്തി. നിന്‍റെ വച 
നങ്ങള്‍ക്കെതിരായിരുന്നു അത്‌. 

$യേഹോവേ, നിന്‍െറ കല്പനകളിലെല്ലാം ജന 
ത്തിനു ആശ്രയിക്കാം. എന്നെ പീഡിപ്പിക്കുന്ന 
തുകൊണ്ട്‌ തെറ്റുകാരാണവര്‍. എന്നെ രക്ഷി 
ച്ചാലും. 

അവര്‍ എന്നെ ഏതാണ്ട്‌ നശിപ്പിച്ചിരിക്കു 
ന്നു. പക്ഷേ ഞാന്‍ നിന്‍െറ ആജ്ഞകള്‍ അനു 
സരിക്കുന്നതു നിര്‍ത്തിയില്ല. 

88യഹോവേ, നിന്‍െറ സത്യസ്നേഹം എ 
ന്നോടു കാണിക്കുകയും എന്നെ ജീവിക്കാനനു 
വദിക്കുകയും ചെയ്താലും. നീ പറയുന്നതെ 
ന്തും ഞാന്‍ ചെയ്യും. 


ലാമെദ്‌ 

809യഹോവേ, നിന്‍െറവചനം നിത്യമാണ്‌. നി 
ന്‍െറ വചനം സ്വര്‍ഗ്ഗത്തില്‍ നിത്യമായി തുട 
രുന്നു. 

90നീ എന്നും, എന്നെന്നും വിശ്വസ്തനാകുന്നു. 
യഹോവേ, നീ ഭൂമിയെ സൃഷ്ടിച്ചു, അതിന്നും 
നിലനില്‍ക്കുന്നു. 

91നിന്‍െറനിയമങ്ങള്‍ മൂലവും ഒരടിമയെപ്പോ 
ലെ ഭൂമി അവയെ അനുസരിക്കുന്നതിനാലു 
മാണ്‌ അത്‌ ഇന്നും തുടരുന്നത്‌. 

നിന്‍െറ വചനങ്ങള്‍ എനിക്കു സുഹൃത്തുക്ക 
ളെപ്പോലെയല്ലായിരുന്നെങ്കില്‍ എന്‍െറ യാതന 
കളാരുത്തന്നെ ഞാന്‍ തകര്‍ക്കപ്പെടുമായിരുന്നു. 

93യഹോവേ, നിന്‍െറ കല്പനകള്‍ ഞാനൊരി 
ക്കലും മറക്കില്ല. എന്തെന്നാല്‍ അവഎന്നെ ജീ 
വിപ്പിക്കുന്നു. 

94ത്ഹോവേ, ഞാന്‍ നിന്‍റതാകുന്നു. അതി 
നാലെന്നെ രക്ഷിച്ചാലും! എന്തുകൊണ്ടെന്നാല്‍ 
നിന്‍െറ കല്പനകള്‍ അനുസരിക്കാന്‍ ഞാന്‍ കഠീി 
നമായി ശ്രമിച്ചു. 

ടടദുഷ്ടന്മാര്‍ എന്നെ നശിപ്പിക്കാന്‍ ശ്രമിച്ചു. 
പക്ഷേ നിന്‍െറ കരാര്‍ എന്നെ വിവേകിയാക്കി. 

നിന്‍െറ നിയമമൊഴികെ എല്ലാറ്റിനും അവ 
യുടേതായ പരിമിതികളുണ്ട്‌. 








മേം 

97ഓ യഹോവേ, നിന്‍െറ ഉപദേശങ്ങളെ ഞാ 
൯ സ്നേഹിക്കുന്നു. എല്ലായ്പ്പോഴും ഞാനവ 
യെപ്പറ്റി സംസാരിക്കുന്നു. 

9ടയഹോവേ, നിന്‍െറെആജ്ഞകള്‍ എന്നെ ശ 
ത്രുക്കളെക്കാള്‍ ജ്ഞാനിയാക്കുന്നു. നിന്‍െറ നി 
യമം എപ്പോഴും എന്നോടൊവപ്പമുണ്ട്‌. 

ഞാന്‍ നിന്‍െറ കരാര്‍ പഠിക്കുന്നതിനാല്‍ 
എന്‍െറ എല്ലാ ഗുരുക്കന്മാരെക്കാളും ജ്ഞാനിയാ 
ണു ഞാന്‍. 

10നിന്‍െറ ആജ്ഞകള്‍ പാലിക്കുന്നതിനാല്‍ 
മൂ പ്ന്മാരെക്കാള്‍ ഞാന്‍ ബുദ്ധിമാനാണ്‌. 

101എനന്‍െറെ ഓരോ ചുവടുവയ്പിലും തെറ്റായ 
മാര്‍ഗ്ഗത്തില്‍നിന്നു നീയെന്നെ അകറ്റുന്നു. 
അതിനാല്‍ യഹോവേ, നീ പറയുമ്പോലെ 
എനിക്കു ചെയ്യുവാന്‍ കഴിയും. 





സങ്കീര്‍ത്തനങ്ങള്‍ 119:83-120 


102യഹോവേ, നീയാകുന്നു എനന്‍െറഗുരു. 
അതിനാല്‍ നിന്‍െറ നിയമങ്ങള്‍ അനുസരിക്കു 
ന്നതു ഞാ൯ നിര്‍ത്തുകയില്ല. 

103നിനന്‍െറെ വചനം എനെറെ വായില്‍ തേനി 
നെക്കാള്‍ മധുരമാണ്‌. 

104നിനന്‍െറെ ഉപദേശങ്ങള്‍ എന്നെ ജ്ഞാനി 
യാക്കുന്നു, അതിനാല്‍ വ്യാജഉപദേശങ്ങളെ 
ഞാന്‍ വെറുക്കുന്നു. 





നൂൻ 
105യഹോവേ, നി൯ന്‍െറവചനം 
മാര്‍ഗ്ഗദീപമാകുന്നു. 
106നിനന്‍െറെ നിയമങ്ങള്‍ നല്ലവ. അവ അനുസ 
രിക്കാമെന്നു ഞാന്‍ പ്രതിജ്ഞയെടുക്കുന്നു. 
107യഹോവേ, ഞാന്‍ വളരെക്കാലം യാതനയ 
നുഭവിച്ചു. ദയവായി കല്പന നല്‍കി എന്നെ 
പുനരുജ്ജീവിപ്പിച്ചാലും! 
108യ ഹോവേ, എന്‍െറ സ്‌ തോത്രം 
സ്വീകരിച്ചാലും. നിന്‍റെ നിയമങ്ങള്‍ എന്നെ 
പഠിപ്പിച്ചാലും. 


എനിക്കു 














109 ൭നന്‍െറ ജീവന്‍ എപ്പോഴും അപകടത്തിലാ 
കുന്നു. പക്ഷേ നിന്റെ ഉപദേശങ്ങള്‍ ഞാന്‍ 
മറന്നിട്ടില്ല. 

110ദുഷ്ടനാര്‍ എന്നെകുടുക്കാ൯ ശ്രമിക്കുന്നു. 
പ ക്ഷേ ഞാന്‍ നിന്‍െറ കല്ലനകളനുസരിക്കാതി 
രൂന്നിട്ടില്ല. 

11യഹോവേ, നിന്‍െറെകരാര്‍ ഞാനെന്നും 
പിന്തുടരും. അതെന്നെ വളരെ സന്തുഷ്ടനാ 
ക്കുന്നു. 

12നിന്‍െറ നിയമങ്ങളനുസരിക്കാ൯ന്‍ ഞാനെ 
പ്പോഴും കഠിനമായി ശ്രമിക്കും. 


സാമെക്‌ 

1യഹോവേ, നിന്നോടു പൂര്‍ണ്ണമായും 
കൂറില്ലാ ത്തവരെ ഞാന്‍ വെറുക്കുന്നു. പക്ഷേ 
ഞാന്‍ നിന്‍െറ ഉപദേശങ്ങളെ സ്നേഹിക്കുന്നു. 

14 എന്നെമറച്ചുവയ്ക്കുകയും 
സംരക്ഷിക്കുകയും ചെയ്താലും. യഹോവേ, നീ 
പറയുന്നതില്‍ ഞാന്‍ ആശ്രയിക്കുന്നു. 

115യഹോവേ, ദുഷ്ടന്മാര്‍ എന്‍െറയടുത്തേക്കു 
വരാനിടയാക്കരുതേ. എന്‍റ ദൈവത്തി നെറ 
കല്നകള്‍ ഞാനനുസരിക്കും. 
11യഹോവേ, നീ വാക്കുനല്‍കിയതു പോലെ 
എന്നെ താങ്ങിയാലും. ഞാന്‍ ജീവിക്കുകയും 
ചെയ്യും. ഞാ൯നിന്നെ ആശ്രയിക്കുന്നു, അതി 
നാല്‍ എന്നെ നിരാശനാക്കരുതേ. 











1യഹോവേ, എന്നെ സഹായിച്ചാലും, 
ഞാന്‍ രക്ഷിക്കപ്പെടും. നിന്‍റെ കല്പനകള്‍ 
ഞാനെ ന്നെന്നേക്കും പഠിക്കും. 

13യഹോവേ, നിന്‍െറ നിയമങ്ങള്‍ 
ലംഘിക്കുന്ന വരെയെല്ലാം നീ തള്ളിക്കളയുന്നു. 
എന്തു കൊണ്ടെന്നാല്‍, നിന്നെപിന്തുടരാമെന്നു 
സ മ്മതിച്ചപ്പോള്‍ അവര്‍ നുണ പറഞ്ഞു. 

119യേഹോവേ, ഭൂമിയിലെ ദുഷ്ടന്മാരെ നീ 
ചവ റുപോലെ വലിച്ചെറിഞ്ഞു. അതിനാല്‍ 
നി നന്‍െറകരാറിനെ ഞാനെന്നേക്കും സ്നേഹി 
ക്കും. 

122യഹോവേ, ഞാന്‍ നിന്നെ ഭയക്കുന്നു. 
നിന്റെ നിയമങ്ങള്‍ ഞാന്‍ ഭയക്കുകയും 
ആദരിക്കുകയും ചെയ്യുന്നു. 











സങ്കീര്‍ത്തനങ്ങള്‍ 119:121-157 


അയിന്‍ 

121ശരിയും നല്പതുമായതു ഞാന്‍ ചെയ്തിരി 
ക്കുന്നു. യഹോവേ, എന്നെപീഡിപ്പിക്കാ൯ ആ 
ഗ്രഹിക്കുന്നവരുടെ കൈയില്‍ എന്നെ ഏല്പി 
ക്കരുതേ. 

122എന്നോടു നന്മ കാട്ടാമെന്നു സത്യം 
ചെയ്താലും. ഞാന്‍ നിന്‍െറ ദാസനാകുന്നു. 
യഹോവേ, ആ അഹങ്കാരികള്‍ എന്നെ പീഡി 
പ്പിക്കാനിടയാകരുതേ. 

12യഹോവേ, നിന്‍െറ സഹായം തേടിയും 
നി ന്നില്‍നിന്നൊരു നല്ലവാക്കു കേള്‍ക്കാനിരു 
ന്നും എന്‍െറ കണ്ണു കുഴഞ്ഞു. 

ഞാന്‍ നിനന്‍െ്റെദാസനാകുന്നു. നിന്‍െറ 
സത്യ സ്നേഹം എന്നോടു കാട്ടിയാലും. 
നിന്‍െറ നിയമങ്ങള്‍ എന്നെ പഠിപ്പിച്ചാലും. 

ധ്ട്ഞാ൯ന്‍ നിന്‍െറദാസനാകുന്നു. മനസ്സിലാ 
ക്കാന്‍എന്നെ സഹായിച്ചാലും. അങ്ങനെ എ 
നിക്കു നിന്‍െറകരാര്‍ അറിയാന്‍ കഴിയും. 

12യഹോവേ, നീ എന്തെങ്കിലും ചെയ്യാന്‍ 
സമ യമായി. ജനം നിന്‍െറ നിയമം ലംഘിച്ചിരി 
ക്കുന്നു. 

12 യഹോവേ, തനിത്തങ്കത്തെക്കാള്‍ നിന്‍െറ 
കല്പനകളെ ഞാന്‍ സ്നേഹിക്കുന്നു. 

128ഞാന്‍ ശ്രദ്ധയോടെ നിന്‍െറ കല്പനകളെ 
ല്ലാം അനുസരിക്കുന്നു. വ്യാജോപദേശങ്ങളെ 
ഞാന്‍ വെറുക്കുന്നു. 





പേ 
129൬ഹോവേ, നിന്‍െറ കരാര്‍ അത്ഭുതകരമാ 
കുന്നു. അതിനാലാണ്‌ ഞാനതിനെ പിന്തുടരൂ 
ന്നത്‌. 
130%ുനം നിന്‍െറവചനം മനസ്സിലാക്കാന്‍ തുട 
ങ്ങുമ്പോള്‍ അതവര്‍ക്ക്‌ നേരായജീവിതം നയി 
ക്കുന്നതിനു വഴികാട്ടിയായ ഒരു ദീപം പോലെ 


606 


139എനന്‍െറ ശക്തമായ വികാരങ്ങള്‍ എന്നെ 
തക ക്കുന്നു. എന്‍െറ ശത്രുക്കള്‍ നിന്‍െറ കല്പന 
കളെ മറന്നതിനാല്‍ ഞാന്‍ ആകുലനാകുന്നു. 

144യഹോവേ, നിന്‍െറ വചനത്തില്‍ ആശ്രയി 
ക്കാമെന്നതിനു ഞങ്ങള്‍ക്കു തെളിവുണ്ട്‌. ഞാ 
നതിനെ സ്നേഹിക്കുകയും ചെയ്യുന്നു. 

141ഞാനൊരു വിവേകമില്ലാത്ത യുവാവായി 
രിക്കാം. പക്ഷേ നിന്‍െറ ആജ്ഞകള്‍ ഞാന്‍ 
മറക്കുന്നില്ല. 

14യഹോവേ, നിന്‍െറനന്മ നിത്യമാകുന്നു. നി 
ന്‍െറഉപദേശങ്ങള്‍ ആശ്രയിക്കത്തക്കതുമാകു 
ന്നു. 
143എനിക്ക്‌ ദുരിതങ്ങളും ദുരിതകാലങ്ങളുമു 
ണ്ടായിരുന്നു. പക്ഷേ നിന്‍െറ കല്പനകള്‍ ഞാനാ 
സ്വദിക്കുന്നു. 

144നിനന്‍െറെ കരാര്‍ എന്നെന്നും നന്മയുള്ളതാകു 
ന്നു. അതു മനസ്സിലാക്കാന്‍ എന്നെ സഹായി 
ച്ചാലും. അതെനിക്കു ജീവന്‍ നല്‍കും. 


കോഫ്‌ 

145യഹോവേ, ന നിന്നെ 
ഞാന്‍ വിളിച്ചു. എനിക്കു മറുപടി നല്‍കി 
യാലും! നിന്‍െറ കല്പനകള്‍ ഞാനനുസരി 
ക്കുന്നു. 

14യഹോവേ, ഞാന്‍ നിന്നെ വിളിക്കുന്നു. 
എ ന്നെ രക്ഷിച്ചാലും! നിന്‍െറെകരാര്‍ ഞാനനു 
സരിക്കുകയും ചെയ്യാം. 

147നിന്നോടു പ്രാര്‍ത്ഥിക്കാന്‍ ഞാന്‍ അതി 
രാവിലെ എഴുന്നേറ്റു. നീ പറയുന്ന കാര്യങ്ങ 
ളില്‍ ഞാന്‍ ആശ്രയിക്കുന്നു. 

148നിന്‍െറെ വചനം പഠിക്കാന്‍ ഞാന്‍ ഉറക്ക 
മിളചിരുന്നു. 

14നിന്‍െറെ പൂര്‍ണ്ണസ്‌നേഹത്തോടെയും 
എന്നെ ശ്രവിച്ചാലും. യഹോവേ, ശരിയെന്നു 
നീ പറഞ്ഞ കാര്യങ്ങള്‍ ചെയ്ത്‌ എന്‍െറ ജീവന്‍ 





യായിരിക്കും. നിന്‍െറ വചനം സാധാരണ 
ക്കാരനെപ്പോലും ജ്ഞാനിയാക്കുന്നു. 

131യഹോവേ, നിന്‍െറ കല്പനകള്‍ പഠിക്കാന്‍ 
ഞാനാഗ്രഹിക്കുന്നു. ആര്‍ത്തിയോടെ, അക്ഷ 
മനായികാത്തിരിക്കുന്നവനെപ്പോലെയാണു 
ഞാന്‍. 

132ദൈവമേ, എന്നെനോക്കുക, എന്നോടു കരു 
ണകാട്ടുക. നിന്‍െറ നാമത്തെ സ്നേഹിക്കു 
ന്നവരോടു ശരിയായതു ചെയ്താലും. 

133യഹോവേ, വാഗ്ദാനം ചെയ്തതുപോലെ 





നിലനിര്‍ത്തിയാലും. 

15 നങ്ങള്‍ എനിക്കെതിരെ ദൂഷ്ടഗൂഡാലോ 
ചന നടത്തുന്നു. അവര്‍ നിന്‍െറ ഉപദേശ ങ്ങള്‍ 
പിന്തുടരുന്നില്ല. 

യഹോവേ, നീയെന്നോടു വളരെ 
അടുത്തിരി ക്കുന്നു. നിന്‍െറ കല്വനകളെല്ലാം 
ആശ്രയിക്ക ത്തക്കതുമാകുന്നു. 

152വളരെ പണ്ട്‌, നിന്‍െറ വചനങ്ങള്‍ നിത്യമാ 
യിരിക്കുമെന്ന്‌ നിന്‍െറ കരാറില്‍നിന്നും ഞാ 
൯ പഠിച്ചു. 





എ ന്നെ നയിച്ചാലും. എനിക്കു ദോഷമായതൊ 
ന്നും സംഭവിക്കരുതേ. 
134യേഹോവേ, എന്നെ പീഡി പ്പിക്കുന്നവരില്‍ 
നിന്നും എന്നെ രക്ഷിച്ചാലും. ഞാന്‍ നിന്‍െറ 
കല്ലപനകളനുസരിക്കുകയും ചെയ്യും. 
135യഹോവേ, നിന്‍െറ ദാസനെ സ്വീകരിച്ചാ 








രേശ്‌ 
15്യ ഹോവേ, എന്‍െറ യാതനകള്‍ 
കാണുകയും എന്നെ രക്ഷിക്കുകയും 


ചെയ്താലും. നിന്‍െറ ഉപദേശങ്ങള്‍ ഞാന്‍ 





ും. നിന്‍െറനിയമങ്ങള്‍ എന്നെ പഠിപ്പിച്ചാ 
0൦. 

136. രൂ കണ്ണുനീര്‍പ്പുഴതന്നെ ഞാന്‍ 
കരഞ്ഞുണ്ടാ ക്കിയിരിക്കുന്നു. എന്തെന്നാല്‍ 
ജനം നിന്‍െറ വചനങ്ങളനുസരിക്കുന്നില്ല. 


ല 
ല 





സാദെ 
13"യഹോവേ, നീ നീതിമാനാകുന്നു. നിന്‍െറ 
നിയമങ്ങള്‍ നീതിപൂര്‍വ്വകങ്ങളുമാകുന്നു. 
138കരാറില്‍ നീ ഞങ്ങള്‍ക്കു നല്ല നിയമങ്ങള്‍ 
തന്നു.സത്യമായും ഞങ്ങള്‍ക്കവയെ ആശ്രയി 
ക്കാനാവും. 





മറന്നിട്ടില്ല. 

154യഹോവേ, എനിക്കായി പോരാടുകയും 
എന്നെ രക്ഷിക്കുകയും ചെയ്താലും. നീ വാ 
ഗ്ദാനം ചെയ്തതുപോലെ ഞാന്‍ ജീവി ക്കട്ടെ. 
ദുഷ്ടന്മാര്‍ വിജയിക്കില്ല, എന്തെന്നാല്‍ അ 
വര്‍ നിന്‍െറ നിയമങ്ങളനുസരിക്കുന്നില്ല. 
15യഹോവേ, നീ വളരെ ദയാവാനാകുന്നു. 
ശരി യെന്നു നീ പറയുന്ന കാര്യങ്ങള്‍ ചെയ്താ 
ലും. ഞാന്‍ ജീവിക്കട്ടെ. 

പക്ഷേ എന്നെ se He ശ്രമിക്കുന്ന 
ധാരാളം ശത്രുക്കള്‍ എനിക്കുണ്ട്‌. എങ്കിലും 
നിന്‍െറ കരാര്‍ പാലിക്കുന്നതു ഞാന്‍ നിര്‍ 
ത്തിയിട്ടില്ല. 





607 സങ്കീര്‍ത്തനങ്ങള്‍ 119:158-122:2 


156ആ വിശ്വാസവഞ്ചകരെ ഞാന്‍ നോക്കു 
ന്നു. യഹോവേ, നിന്‍െറ ആജ്ഞകള്‍ അവരനു 
സരിക്കാത്തത്‌ ഞാന്‍ വെറുക്കുകയും ചെയ്യു 
ന്നു. 

15ഇതാ, നിന്‍െറ കല്വനകളനുസരിക്കാ൯ 
ഞാന്‍ കഠിനപ്രയത്നം നടത്തുന്നു. യഹോവേ, 
നിന്‍െറപൂര്‍ണ്ണ സ്നേഹത്തോടെ എന്നെ ജീവി 
പ്പിച്ചാലും. 

160യഹോവേ, ആരംഭം മുതല്‍ക്കു തന്നെ 
നിന്‍െറ വചനങ്ങള്‍ ആശ്രയിക്കത്തക്കതാകുന്നു. 
നിന്‍െറ നല്ല നിയമം നിത്യമായി നിലനില്‍ക്കു 
കയും ചെയ്യും. 


ശീന്‍ 

16ശക്തരായ നേതാക്കള്‍ അകാരണമായി എ 
ന്നെആക്രമിച്ചു. എങ്കിലും ഞാന്‍ നിന്‍െറ 
നിയമത്തെ മാത്രം ആദരിക്കുകയും ഭയക്കു കയും 
ചെയ്യുന്നു. 

162തഹോവേ, നിന്‍െറ വചനം എന്നെ നിധി 
കിട്ടിയവനെപ്പോലെ ആഹ്ാദിപ്പിക്കുന്നു. 

16നുൂണകളെ ഞാന്‍ വെറുക്കുന്നു! കഠിനമായി 
വെറുക്കുന്നു. പക്ഷേ, യഹോവേ, നിന്‍െറ 
വചനങ്ങളെ ഞാന്‍ സ്നേഹിക്കുന്നു. 

164നിനന്‍െറെ നല്ല നിയമങ്ങള്‍ നിമിത്തം ഞാന്‍ 
ദിവസത്തില്‍ ഏഴുതവണ നിന്നെ സ്തുതി 
ക്കുന്നു. 

16ടനിന്‍െറ ഉപദേശങ്ങളെ സ്നേഹിക്കുന്നവര്‍ 
യഥാര്‍ത്ഥ സമാധാനം കണ്ടെത്തും. അവരെ 
വീഴ്ത്താന്‍ ഒന്നിനും കഴിയുകയില്ല. 

1യേഹോവേ, നീയെന്നെ രക്ഷിക്കുന്നതു 
കാത്തിരിക്കുകയാണു ഞാന്‍. നിന്‍െറ കല്പന 
കള്‍ ഞാന്‍ അനുസരിച്ചു. 

16നിനെറെ കരാര്‍ ഞാന്‍ പാലിച്ചു. യഹോ 
വേ, നിന്‍െറ നിയമങ്ങളെ ഞാന്‍ വളരെ സ്നേ 
ഹിക്കുന്നു. 

168നിനന്‍െറ കരാറും കല്പനകളും ഞാനനുസരി 
ച്ചു. യഹോവേ, ഞാന്‍ ചെയ്തിരിക്കുന്നതെ 
ല്ലാം നീ അറിയുന്നു. 


തൌ 
19യഹോവേ, എന്‍െറ ആഹ്ാദഗീതം 
കേട്ടാലും. നീ വാഗ്ദാനംചെയ്തതു 


പോലെയെന്നെ ജ്ഞാനിയാക്കിയാലും. 

170യഹോവേ, എന്റെറപ്രാര്‍ത്ഥന കേട്ടാലും. 
നീ വാഗ്ദാനം ചെയ്തതുപോലെ എന്നെ രക്ഷി 
ച്ചാലും. 

17എന്നില്‍നിന്നും സ്തോത്രഗീതങ്ങള്‍ പൊ 
ട്ടിപ്പുറപ്പെട്ടു. എന്തെന്നാല്‍ നിന്‍െറ നിയമ 
ങ്ങള്‍ നീയെന്നെ പഠിപ്പിച്ചു. 

172നിന്‍െറ വാക്കുകളോടു പ്രതികരിക്കാനും 
എ ന്‍െറഗാനം പാടാനും എന്നെ സഹായിച്ചാ 
ലും. യഹോവേ, നിന്‍െറ നിയമങ്ങളെല്ലാം 
നല്ലതാകുന്നു. 

173നിന്‍െറെ കല്പനകളുടെമാര്‍ഗ്ഗം ഞാന്‍ തെര 
ഞ്ഞെടുത്തു. അതിനാല്‍ കൈയെത്തി എന്നെ 
സഹായിച്ചാലും! 

174യഹോവേ, നീയെന്നെ രക്ഷിക്കുമെന്നാ 
ണെനന്‍െറ പ്രതീക്ഷ. പക്ഷെ നിന്‍െറ ഉപദേശ 
ങ്ങളില്‍ ഞാനാഹ്്റാദിക്കുകയും ചെയ്യുന്നു. 

17യഹോവേ, ഞാന്‍ ജീവിക്കുകയും നി ന്നെ 
വാഴ്ത്തുകയും ചെയ്യട്ടെ. നിന്‍െറ നിയമ ങ്ങള്‍ 
എന്നെ സഹായിക്കട്ടെ. 








17നഷ്ടപ്പെട്ട കുഞ്ഞാടിനെപ്പോലെ ഞാനല 
ഞ്ഞു. എന്നെ തെരഞ്ഞുവരേണമേ, യഹോ 
വേ. ഞാന്‍ നിന്‍െറ ദാസനാകുന്നു. നിന്‍െറ 
കല്പനകള്‍ ഞാന്‍ മറക്കുകയും ചെയ്തിട്ടില്ല. 


സങ്കീര്‍ത്തനം 120 
ആലയത്തിലേക്കു പോകുന്നതിനുള്ള 
ഒരു ഗാനം. 

1ഞാന്‍ ദൂരിതത്തിലായിരുന്നു. സഹായത്തി 
നായി ഞാന്‍ യഹോവയെ വിളിച്ചു. അവനെ 
ന്നെ രക്ഷിക്കുകയും ചെയ്തു. 

യഹോവേ, എന്നെപ്പറ്റി നുണപറഞ്ഞവരില്‍ 
നിന്നും എന്നെ രക്ഷിച്ചാലും. അസത്യമായ കാ 
ര്യങ്ങളാണവര്‍ പറഞ്ഞത്‌. 

ദനുണയന്മാരേ, നിങ്ങള്‍ക്കെന്താണു കിട്ടുക 
യെന്നറിയാമോ? നിങ്ങളെന്തു നേടുമെന്നറിയാ 
മോ? 

നിന്നെശിക്ഷിക്കാന്‍ ഭടന്‍െറകൂര്‍ത്ത അസ്ത്ര 
വും കത്തുന്ന കല്‍ക്കരിയും. 

ടനുണയന്മാരേ, നിങ്ങളുടെയടുത്തു വസിക്കു 
ന്നത്‌ മേശെക്കില്‍ വസിക്കുമ്പോലെയാകുന്നു. 
കെദാരിലെ* കൂടാരങ്ങളില്‍ വസിക്കുമ്പോലെ 
യാണത്‌. 

സമാധാനം വെറുക്കുന്നവരോടൊപ്പം ഞാന്‍ 
വളരെക്കാലം കഴിഞ്ഞു. 

"എനിക്കു സമാധാനം വേണമെന്നു ഞാന്‍ 
പറഞ്ഞു. അവര്‍ക്കു വേണ്ടതു യുദ്ധവും. 





സങ്കീര്‍ത്തനം 121 
ആലയത്തിലേക്കു പോകുന്നതിന്ുളള്ള ഒരു 
ഗാനം. 

സഹായത്തിനായി ഞാന്‍ കുന്നുകളിലേക്കു 
നോക്കുന്നു. പക്ഷേ എന്‍െറെസഹായം എവിടെ 
നിന്നാകും വരിക? 

സ്വര്‍ഗ്ഗുത്തിന്‍െറയും ഭൂമിയുടെയും സ്രഷ്ടാ 
വായ യഹോവയില്‍നിന്ന്‌ എന്‍െറ സഹായം 
വരും. 

നീ വീഴുവാന്‍ ദൈവം അനുവദിക്കില്ല. നി 
ന്‍െറ സംരക്ഷകന്‍ ഉറക്കത്തിലേക്കു വീഴുകയു 
മില്ല. 

4യിസ്രായേലിന്‍െറെ സംരക്ഷകന്‍ മയങ്ങുന്നി 
ല്ല. ദൈവം ഒരിക്കലും ഉറങ്ങുന്നില്ല. 

ടയഹോവയാകുന്നു നിന്‍െറ സംരക്ഷകന്‍. 
തന്‍െറ മഹാശക്തിയാല്‍ അവന്‍ നിന്നെ സംര 
ക്ഷിക്കുന്നു. 

പകല്‍ നിന്നെ ഉപദ്രവിക്കാന്‍ സൂര്യനു കഴി 
കയില്ല. രാത്രിയില്‍ നിന്നെ പീഡിപ്പിക്കാന്‍ 
ചന്ദ്രനും സാധിക്കയില്ല. 

എല്ലാ അപകടത്തില്‍നിന്നും യഹോവ നി 
ന്നെ സംരക്ഷിക്കും. യഹോവ നിന്‍െറ പ്രാണ 
നെ സംരക്ഷിക്കും. 

നീ വരികയും പോകുകയും ചെയ്യുമ്പോള്‍ 
യഹോവ നിന്നെ സഹായിക്കും. ഇപ്പോഴും എ 
ന്നെന്നും യഹോവ നിന്നെ സഹായിക്കും! 











സങ്കീര്‍ത്തനം 122 
ആലയത്തിലേക്കു കയറിപ്പോോകുന്നതിന്നുള്ള 
ദാവിദിന്റെ ഒരു ഗാനം 

“നമുക്കു യഹോവയുടെ ആലയത്തിലേക്കു 
പോകാം” എന്നുജനം പറഞ്ഞപ്പോള്‍ ഞാന്‍ 
ആഹ്ലാദിച്ചു. 

ഞങ്ങളിവിടെ യെരൂശലേമിന്‍െറ കവാടങ്ങ 
ള്‍ക്കടുത്തു നില്‍ക്കുന്നു. 


സങ്കീര്‍ത്തനങ്ങള്‍ 122:3-127:2 


ഇതുപുതിയ യെരുശലേം! ഒരേകീകൃത നഗര 
മായി ഇതു പുനര്‍നിര്‍മ്മിക്കപ്പെട്ടിരിക്കുന്നു. 

ദ്അങ്ങോട്ടാണ്‌ ഗോത്രങ്ങള്‍ പോകുന്നത്‌. യ 
ഹോവയുടെ നാമത്തെ വാഴ്ത്താന്‍ യിസ്ധ്രാ 
യേലുകാര്‍ അവിടെപ്പോകുന്നു. യഹോവയ്ക്കു 
ള്ള ഗോത്രങ്ങളാണവ. 

ദാവീദിന്‍റെ കുടുംബത്തിലെ രാജാക്കന്മാര്‍ 
തങ്ങളുടെ സിംഹാസനങ്ങള വിടെ സ്ഥാപിച്ചു. 
ജനത്തെ വിധിക്കാനാണവര്‍ സിംഹാസനം അ 
വിടെ സ്ഥാപിച്ചത്‌. 

യെരൂശലേമിന്‍റെ സമാധാനത്തിനായി 
പ്രാര്‍ത്ഥിക്കുക. “നിന്നെ സ്നേഹിക്കുന്നവര്‍ക്ക്‌ 


608 


'വലയിലകപ്പെടുകയും പിന്നെ രക്ഷപ്പെടു 
കയും ചെയ്ത പക്ഷിയെപ്പോലെയാണു നാം. 
വലകീറുകയും നാം രക്ഷപ്പെടുകയും ചെയ്തു. 

നമ്മുടെ രക്ഷ യഹോവയില്‍നിന്നു വന്നു. 
യഹോവ സ്വര്‍ഗ്ഗവും ഭൂമിയും സൃഷ്ടിച്ചു! 


സങ്കീര്‍ത്തനം 125 
ആലയത്തിലേക്കു കയറിപ്പോകു 
ന്നതിനുള്ള ഒരു ഗാനം. 

യഹോവയില്‍ ആശ്രയിക്കുന്ന മനുഷ്യര്‍ സീ 
യോന്‍പര്‍വ്ൃവതംപോലെയാകുന്നു. അവര്‍ ഒരിക്ക 
ലും കുലുങ്ങുകയില്ല. അവര്‍ എന്നെന്നേക്കും 





അവിടെ സമാധാനം ലഭിച്ചെങ്കില്‍. 

നിന്‍െറ മതിലുകള്‍ക്കുള്ളില്‍ സമാധാനമു 
ണ്ടായെങ്കില്‍! നിന്‍െറ വിശിഷ്ടമന്ദിരങ്ങളില്‍ 
സുരക്ഷിതത്വം ലഭിച്ചെങ്കില്‍! 

“എന്‍റ സഹോദരന്മാരുടെയും അയല്‍ക്കാ 
രുടെയും നന്മയ്ക്ക്‌ ഇവിടെ സമാധാനമുണ്ടാ 
കട്ടെ എന്നു ഞാന്‍ പ്രാര്‍ത്ഥിക്കുന്ന. 

ഞങ്ങളുടെ ദൈവമാകുന്ന യഹോവയുടെ 
ആലയത്തിനന്‍െറ നന്മയ്ക്കായി ഈ നഗരത്തി 
നു നന്മകളുണ്ടാകട്ടെയെന്നു ഞാന്‍ പ്രാര്‍ത്ഥി 
ക്കുന്നു. 


സങ്കീര്‍ത്തനം 123 
ആലയത്തിലേക്കു കയറിപ്പോകു 
ന്നതിനുള്ള ഗാനം. 

1ദൈവമേ, ഞാന്‍ നിന്നെനോക്കി പ്രാര്‍ത്ഥി 
ക്കുന്നു. നീ സ്വര്‍ഗ്ഗത്തില്‍ രാജാവായി ഇരി 
ക്കുന്നു. 

2അടിമകള്‍ ആവശ്യങ്ങള്‍ക്കായി യജമാനനെ 
ആശ്രയിക്കുന്നു. അതേപോലെ, ഞങ്ങള്‍ 
ഞങ്ങളുടെ ദൈവമായ യഹോവയെ ആശ്രയി 
ക്കുന്നു. ദൈവം ഞങ്ങളോടു കരുണ കാട്ടുന്ന 
തിനായി ഞങ്ങള്‍ കാത്തിരിക്കുന്നു. 

യഹോവേ, വളരെക്കാലമായി അപമാനിത 
രായിരിക്കുന്ന ഞങ്ങളോടു കരുണ കാട്ടിയാലും. 

മടിയന്മാരും ധിക്കാരികളുമായ അവരില്‍ നി 
ന്നും ഞങ്ങള്‍ക്ക്‌ മതിയാവോളം അപമാനവും 
അപകീര്‍ത്തിയുമുണ്ടായിട്ടുണ്ട്‌. 





സങ്കീര്‍ത്തനം 124 
ആലയത്തിലേക്കു കയ്മറിപ്പോോകുന്നത? 
നൂള്ള ദാവിദിന്റ്റെ ഒരു ഗാനം. 
യഹോവ നമ്മുടെ പക്ഷത്തുണ്ടായിരുന്നി 
ല്ലെങ്കില്‍ നമുക്കെന്തുസംഭവിക്കുമായിരുന്നു? യി 

സ്രായേലേ, മറുപടി തരിക. 

ജനം നമ്മെ ആക്രമിച്ചപ്പോള്‍ യഹോവ 
നമ്മോടൊപ്പമില്ലായിരുന്നെങ്കില്‍ നമുക്കെന്തു 
സംഭവിക്കുമായിരുന്നു? 

ദനമ്മുടെശത്രുക്കള്‍ അവരുടെകോപത്തിനെറെ 
ജ്വലനത്തില്‍ നമ്മെ ജീവനോടെ വിഴുങ്ങുമാ 
യിരുന്നു. 
നമ്മുടെ ശത്രുക്കള്‍, നമ്മെ ഒഴുക്കിക്കളയുന്ന 
പ്രളയംപോലെയും നമ്മെ ഒഴുക്കിക്കൊണ്ടു 
പോകുന്ന നദിപോലെയുമായിരുന്നേനെ. 

ആ അഹങ്കാരികള്‍ നമ്മുടെ വായ്വരെ ഉ 
യര്‍ന്ന്‌ നമ്മെ ഒഴുക്കിക്കൊണ്ടുപോകുന്ന വെള്ളം 
പോലെയായിത്തീര്‍ന്നേനെ. 

യഹോവയെ വാഴ്ത്തുക! നമ്മെ പിടികൂടി 
വധിക്കാന്‍ യഹോവ ശത്രുക്കളെ അനുവദിക്കു 
കയില്ല. 





തുടരും. 

യെരൂശലേമിനു ചുറ്റും പര്‍വൃതങ്ങളുണ്ട്‌. യ 
ഹോവ തന്‍െറ ജനത്തിനു ചുറ്റിലുമായിരിക്കു 
കയും ചെയ്യുന്നു. അവന്‍ തന്‍െറജനത്തെ എ 
ന്നും, എന്നെന്നും സംരക്ഷിക്കും. 

ദുഷ്ടന്മാര്‍ എന്നെന്നും നീതിമാന്മാരുടെ ഭൂമി 
നിയന്ത്രിക്കുകയില്ല. അങ്ങനെ സംഭവിച്ചാല്‍ 
നീതിമാന്മാര്‍ പോലും തിന്മ ചെയ്യാന്‍ തുടങ്ങും. 

യഹോവേ, നീതിമാന്മാരോടു നന്മകാട്ടിയാ 
ലും. നിര്‍മ്മലഹൃദയമുള്ളവരോടു നീതി പുലര്‍ 
ത്തിയാലും. 

ദുഷ്ടന്മാര്‍ വക്രത കാട്ടുന്നു. ആ ദുഷ്ടന്മാരെ 
യഹോവ ശിക്ഷിക്കും. യിസ്രായേലില്‍ സമാ 
ധാനമുണ്ടായിരിക്കട്ടെ! 











സങ്കീര്‍ത്തനം 126 
ആലയത്തിലേക്കു കയറിപ്പോകു 
ന്നതിനുള്ള ഒരു ഗാനം. 

1യഹോവ നമ്മെ മോചിപ്പിക്കുമ്പോള്‍ അതു 
സ്വപ്നം പോലെയായിരിക്കും! 

ജനം ചിരിക്കുകയും സന്തോഷഗാനങ്ങള്‍ 
പാടുകയുമായിരിക്കും! അന്യരാജ്യക്കാര്‍ പറ 
യും. “യിസ്രായേലുകാര്‍ക്കായി യഹോവയൊരു 
അത്ഭുത കര്‍മ്മം ചെയ്തു.” 

അതെ, യഹോവ നമുക്കായി ആ അത്ഭുതം 
പ്രവര്‍ത്തിച്ചിരുന്നെങ്കില്‍ നമ്മള്‍ വളരെ സ 
ന്തോഷിക്കുമായിരുന്നു! 

യഹോവേ, മരുഭൂമിയിലെ നീര്‍ച്ചാലുകളില്‍ 
വീണ്ടും ജലം നിറച്ചതുപോലെ ഞങ്ങളെ വീ 
ണ്ടും eA 

വിത്തു വിതയ്ക്കുമ്പോള്‍ ഒരുവന്‍ ദു:ഖിത 
നായിരുന്നിരിക്കാം. പക്ഷേ വിളവെടുക്കു 
മ്പോള്‍ അവന്‍ സന്തുഷ്ടനാകും! 

വിത്തുകള്‍ വയലിലേക്കു കൊണ്ടുപോകു 
മ്പോള്‍ അയാള്‍ കരഞ്ഞേക്കാം, പക്ഷെ വിളവ്‌ 
വീട്ടിലേക്കു കൊണ്ടുവരുമ്പോള്‍ അവന്‍ ആ 
റുറ്റാദിക്കും! 














സങ്കീര്‍ത്തനം 127 
ആലയത്തിലേക്കു കയ്മറിപ്പോോകുന്നത? 
നുള്ള ശലോമോന്റെറ ഒരു ഗാനം. 

ഒരു മന്ദിരം പണിയുന്നതു യഹോവയല്ലെ 
ങ്കില്‍ പണിക്കാരുടെ അദ്ധ്വാനം വെറുതെയാ 
കുന്നു. ഒരു നഗരത്തെ നിരീക്ഷിക്കുന്നത്‌ യഹോ 
വയല്ലെങ്കില്‍ കാവല്‍ക്കാര്‍ വെറുതെ സമയം 
കളയുകയാണ്‌. 

2അതിരാവിലെ ഉണരുന്നതും വൈകിയുറങ്ങു 
ന്നതും ജീവിതമാര്‍ഗ്ഗം തേടി അദ്ധ്വാനിക്കുന്നതും 
വൃഥാവിലാകുന്നു. ദൈവം താന്‍ സ്നേഹിക്കു 
ന്നജനത്തെ, അവര്‍ ഉറങ്ങുമ്പോള്‍ പോലും പ 
രിപാലിക്കുന്നു. 





609 


കുട്ടികള്‍ യഹോവയുടെ സമ്മാനമാകുന്നു. 
ഒരു അമ്മയുടെ ശരീരത്തില്‍ നിന്നുള്ള പ്രതി 
ഫലമാണവര്‍. 

രു യരവനക്കാരന്‍െറ പുത്രന്മാര്‍ ഒരു 
ഭടന്‍െറ ആവനാഴിയിലെ അമ്പുകള്‍ പോലെ 
യാകുന്നു. 

ട്പുത്രന്മാരെക്കൊണ്ട്‌ ആവനാഴി നിറയ്ക്കു 
ന്നവര്‍ അതീവസന്തുഷ്ടര്‍. അയാളൊരിക്കലും 
തോല്ലിക്കപ്പെടില്പ. പൊതുസ്ഥലങ്ങളില്‍ അയാ 
ളുടെ ശത്രുക്കളില്‍നിന്ന്‌ അവര്‍ അവനെ സംര 
ക്ഷിക്കും. 


സങ്കീര്‍ത്തനം 128 
ആലയത്തിലേക്കു കയറിപ്പോകു 
ന്നതിനുള്ള ഒരു ഗാനം. 
യഹോവയുടെ ഭക്തന്മാരെല്ലാം ഭാഗ്യവാന്മാ 
൪. ദൈവം ഇച്ഛിക്കുന്ന മാര്‍ഗ്ഗത്തില്‍ അവര്‍ 

ജീവിക്കുന്നു. 

2അദ്ധ്വാനഫലത്തില്‍ നിങ്ങളാഹ്ാദിക്കും. നി 
ങ്ങള്‍ സന്തുഷ്ടരാവുകയും നിങ്ങള്‍ക്കുനല്പ കാ 
ര്യങ്ങള്‍ സംഭവിക്കുകയും ചെയ്യും. 

ഭവനത്തില്‍ നിന്‍െറ ഭാര്യ ഫലമുണ്ടാകുന്ന 
മുന്തിരിവള്ളിപോലെയാകും. മേശയ്ക്കു ചുറ്റു 
മിരിക്കുന്ന നിന്‍െറ കുട്ടികള്‍ നിന്‍െറ ഒലീവുമര 
ങ്ങള്‍ പോലെയാകും. 

യഹോവ തീര്‍ച്ചയായും തന്‍െറ ഭക്തരെ ഇ 
പ്രകാരം അനുഗ്രഹിക്കും. 

യഹോവ സീയോനില്‍നിന്ന്‌ നിന്നെ അനു 
ഗ്രഹിക്കട്ടെ. ജീവിതത്തിലൂടനീളം യെരൂശലേ 
മിലെ അനുഗ്രഹം നിങ്ങളാസ്വദിക്കുട്ടെ. 

നിനക്കു നിന്‍െറ പനത്രന്മാരെ കാണാനാകൂ 
ന്നത്ര ആയുസ്സുണ്ടാകട്ടെ. യിസ്രായേലില്‍ സമാ 
ധാനമുണ്ടാകട്ടെ! 





സങ്കീര്‍ത്തനം 129 
ആലയത്തിലേക്കു കയറിപ്പോകു 
ന്നതിനുള്ള ഒരു ഗാനം. 

1'എനിക്കു ജീവിതത്തിലുടനീളം ധാരാളം ശ 
ത്രുക്കളുണ്ടായിരുന്നു. യിസ്രായേലേ, ആ ശത്രു 
ക്കളെപ്പറ്റി ഞങ്ങളോടു പറയുക. 

2എനിക്കു ജീവിതത്തിലുടനീളംധാരാളം ശത്രു 
ക്കളുണ്ടായിരുന്നു. പക്ഷേ അവര്‍ വിജയിച്ചി 
ട്ടില്ല. 

എന്റെറ പുറത്ത്‌ വലിയ മുറിവുകളുണ്ടാകും 
വരെ അവരെന്നെ അടിച്ചു. നീളവും ആഴവു 
മുള്ള മുറിവുകള്‍ എനിക്കുണ്ടായി. 

പക്ഷേ നല്ലവനായ യഹോവകയറുകള്‍ മു 
റിച്ച്‌ എന്നെ ആ ദുഷ്ടന്മാരില്‍നിന്നും മോചി 
പ്പിച്ചു. 

സീയോനെ വെറുത്തവര്‍ തോല്ലിക്കപ്പെട്ടു. 
അവന്‍ ലജ്ജിതരായി ഓടിപ്പോവുകയും ചെ 
യ്തു. 

മേല്‍ക്കൂരയിലെ പുല്ലുപോലെയായിരുന്നു 
അവര്‍. വളര്‍ച്ചയെത്തുമ്മുന്വേ അവ ഉണങ്ങി 
പ്പോകുന്നു. 

കൊയ്ത്തുകാരന്‍ ഒരു കൈനിറയെ ആ പു 
ല്ലുകിട്ടുന്നില്ല. അത്‌ ഒരു ധാനൃക്കൂനയ്ക്കുള്ളതു 
പോലുമില്ല. 

അതിലെ കടന്നുപോകുന്നവര്‍, “യഹോവ 
നിന്നെ അനുഗ്രഹിക്കട്ടെ” എന്നു പറയുകയില്ല. 
“യഹോവയുടെ നാമത്തില്‍ നിന്നെ ഞങ്ങള 
നുഗ്രഹിക്കുന്നു” എന്നു ജനം പറയുകയുമില്ല. 











സങ്കീര്‍ത്തനങ്ങള്‍ 127:3-132:6 


സങ്കീര്‍ത്തനം 130 
ആലയത്തിലേക്കു കയറിപ്പോകുന്ന 
തിനുള്ള ഒരു ഗാനം. 

1യഹോവേ, ഞാന്‍ വലിയ കുഴപ്പത്തിലാണ്‌. 
അതിനാല്‍ ഞാന്‍ നിന്‍െറ സഹായം തേടുന്നു. 

എന്‍െറ യജമാനനേ, എന്നെ ശ്രവിച്ചാലും. 
സഹായത്തിനായുള്ള എന്‍െറ നിലവിളി 
കേട്ടാലും. 

യഹോവേ, ജനത്തിന്‍റെ സകലപാപങ്ങള്‍ 
ക്കും നീയവരെ യഥാര്‍ത്ഥത്തില്‍ ശിക്ഷിച്ചിട്ടു 
ണ്ടെങ്കില്‍ ഒരുവന്‍പോലും ജീവനോടെ അവ 
ശേഷിചിരിക്കയില്ല. 

യഹോവേ, നിന്‍െറ ജനത്തോടു പൊറുത്താ 
ലും. അപ്പോള്‍ നിന്നെആരാധിക്കാ൯ന്‍ ജനമുണ്ടാ 
വും. 

യഹോവ എന്നെ രക്ഷിക്കുന്നതും കാത്തിരി 
ക്കുകയാണു ഞാന്‍. എന്‍െറ പ്രാണന്‍ അവനാ 
യികാത്തിരിക്കുന്നു. യഹോവപറയുന്നത്‌ ഞാ 
൯ വിശ്വസിക്കുന്നു. 

ഞാനെന്‍െറ യജമാനനെ കാത്തിരിക്കുകയാ 
ണ്‌. പ്രഭാതമാകാന്‍ കാത്തുകൊണ്ടു കാവലിരി 
ക്കുന്ന പാറാവുകാരനെപ്പോലെയാണു ഞാന്‍. 

യിസ്രായേലേ, യഹോവയില്‍ ആശ്രയിക്കു 
ക. സത്യസ്നേഹം യഹോവയില്‍ മാത്രം കാണു 
ന്നു. യഹോവ വീണ്ടുംവീണ്ടും നമ്മെ രക്ഷിക്കു 
ന്നു. യിസ്രായേലിന്‍റെ മുഴുവന്‍ പാപങ്ങളും 
യഹോവ പൊറുക്കുകയും ചെയ്യും. 














സങ്കീര്‍ത്തനം 131 
ആലയത്തിലേക്കു കയറിപ്പോകു 
ന്നതിനുള്ള ഒരു ഗാനം. 

യഹോവേ, ഞാന്‍ അഹങ്കാരിയല്ല. പ്രമാണി 
യായി നടക്കാനും ഞാന്‍ ശ്രമിക്കുന്നില്ല. വലിയ 
കാര്യങ്ങള്‍ ചെയ്യാന്‍ ഞാന്‍ ശ്രമിക്കുന്നില്ല. എ 
നിക്കസാദ്ധ്യമായ കാര്യങ്ങളെക്കുറിച്ച്‌ ഞാന്‍ 
വിഷമിക്കുന്നില്ല. 

ഞോന്‍ ശാന്തനാകുന്നു. എന്‍െറ മനസ്സ്‌ ശാന്ത 
മാകുന്നു. 

അമ്മയുടെ കൈകളിലെ സംതൂപ്തനായ കു 
ഞ്ഞിനെപ്പോലെ എന്‍െറ മനസ്സ്ശാന്തവും സ്വ 
സ്ഥവുമാകുന്നു. 

യിസ്രായേലേ, യഹോവയില്‍ ആശ്രയിക്കു 
ക.അവനില്‍ ഇന്നും എന്നും ആശ്രയിക്കുക. 


സങ്കീര്‍ത്തനം 132 
ആലയത്തിലേക്കു കയറിപ്പോകു 
ന്നതിനുള്ള ഒരു ഗാനം. 

യഹോവേ, ദാവീദിന്‍റെ സഹനങ്ങള്‍ ഓര്‍ 
മ്മിച്ചാലും. 

ദാവീദ്‌ യഹോവയോടൊരു വിശിഷ്ട പ്രതി 
ജ്ഞയെടുത്തു. യാക്കോബിന്‍െറ മഹാദൈവ 
ത്തോടു അവന്‍ ഒരു വിശിഷ്ടപ്രതിജ്ഞയെ 
ടുത്തു. 

ദാവീദു പറഞ്ഞു, “ഞാനെന്‍െറ വീട്ടിനുള്ളി 
ലേക്കു പോകയില്ല. ഞാനെനന്‍െറ കട്ടിലില്‍ കി 
ടക്കയില്ല. 

ഞാന്‍ ഉറങ്ങുകയില്ല. എന്‍െറ കണ്ണുകള്‍ 
ഞാന്‍ അടയ്ക്കയില്ല. 

ടയാക്കോബിന്‍െറ മഹാദൈവമാകുന്നയഹോ 
വയ്ക്കു ഒരു വസതി കണ്ടെത്തുംവരെ ഞാന്‍ 
അക്കാര്യങ്ങളൊന്നും ചെയ്യുകയില്ല!” 

എഫ്രാത്തില്‍ വച്ച്‌ നമ്മള്‍ കേട്ടു. കിര്യത്ത്‌ 
യെയാരീമില്‍ കരാറിന്‍െറപെട്ടകം നാം കണ്ടെ 
ത്തി. 


സങ്കീര്‍ത്തനങ്ങള്‍ 132:7-135:16 


നമുക്കു വിശുദ്ധകൂടാരത്തിലേക്കു പോകാം. 
ദൈവത്തിന്‍െറ പാദപീഠത്തില്‍ * നമുക്കാരാധി 
ക്കാം. 

യഹോവേ, എഴുന്നേറ്റ്‌ നിന്‍െറ ബലത്തി 
ന്‍െറ പെട്ടകവുമായി നിന്‍െറ വിശ്രമസ്ഥല 
ത്തേക്കു പോകേണമേ. 

യഹോവേ, നിന്‍െറ പുരോഹിതര്‍ നന്മയു 
ടെവസ്ത്രമണിഞ്ഞിരിക്കുന്നു. നിന്‍െറ വിശ്വ 
സ്തഭക്തന്മാര്‍ അതീവ സന്തുഷ്ടര്‍. 

10നിന്‍െറദാസനായ ദാവീദിന്‍െറ നന്മയ്ക്കാ 
യി നിന്‍െറ അഭിഷിക്തരാജാവിനെ തിരസ്ക 
രിക്കാതിരുന്നാലും. 








യഹോവ ദാവീദിനോടൊരു പ്രതിജ്ഞയെ 
ടുത്തു. ദാവീദിനോടു വിശ്വസ്തനായിരിക്കാ 
മെന്നായിരുന്നു അത്‌. രാജാക്കന്മാര്‍ ദാവീദിന്‍െറ 
കുടുംബത്തില്‍നിന്നും വരുമെന്ന്‌ യഹോവ വാ 
ഗ്ദാനം ചെയ്തു. 

12തഹോവ പറഞ്ഞു, “ദാവീദേ, നിന്‍െറ കൂട്ടി 
കള്‍ എന്‍െറ കരാറനുസരിച്ചാല്‍, ഞാന്‍ പഠി 
പ്പിക്കുന്ന നിയമങ്ങളനുസരിച്ചാല്‍ നിന്‍െറ കു 
ടുംബത്തില്‍ നിന്നുള്ള ആരെങ്കിലും എന്നെന്നും 
രാജാവായിരിക്കും.” 

13തന്‍െറെ ആലയത്തിനുള്ള സ്ഥലമായി യ 
ഹോവ സീയോനെ തെരഞ്ഞെടുത്തു. അവിടെ 
തന്‍െറ ആലയമുണ്ടാകണമെന്നവനാഗ്രഹിച്ചു. 

14യഹോവ പറഞ്ഞു, “ഇതായിരിക്കും എന്നെ 
ന്നേയ്ക്കും എന്‍െറസ്ഥലം. ഇവിടെ ഞാന്‍ വ 
സിക്കും. 

15സമൃദ്ധമായി ഭക്ഷണം നല്‍കി ഈ നഗര 
ത്തെ ഞാനനുഗ്രഹിക്കും. ദരിദ്രര്‍ക്കുപോലും സ 
മുദ്ധമായി ആഹാരം കിട്ടും. 

16പുരോഹിതന്മാരെ ഞാന്‍ രക്ഷയുടെ കുപ്പാ 
യമിടീക്കും. എനന്‍െറഭക്തര്‍ ഇവിടെ വളരെ ആ 
റുറ്റാദിക്കുകയും ചെയ്യും. 

17ഇവിടെ, ദാവീദിനെ ഞാന്‍ പ്രബല നാക്കും. 
എന്‍െറ അഭിഷിക്തരാജാവിന്‌ ഞാനൊരു വിള 
ക്കു നല്‍കും. 

1ദാവീദിന്‍െറ ശത്രുക്കളെ ഞാ൯ അപമാനം 
കൊണ്ടു മൂടും. പക്ഷേ ദാവീദിന്‍െറ രാജ്യത്തെ 
ഞാന്‍ വളര്‍ത്തും. 








സങ്കീര്‍ത്തനം 133 
ആലയത്തിലേക്കു കയറിപ്പോകുന്നതിനുള്ള 
ദാവീദിന്റെ ഗാനങ്ങളിലചെൊന്ന്‌. 
1ഓ, സഹോദരന്മാര്‍ക്ക്‌ സത്യമായ ഐക്യ 
ത്തോടെ ഒന്നിച്ചിരിക്കാന്‍ കഴിയുന്നത്‌ എത്ര 

നല്ലതും ആഹ്ദാദകരവും! 

2അഹരോന്‍െറ തലയിലൊഴിച്ച സുഗന്ധ 
തൈലം അവന്‍െറ താടിമീശയിലൂടെ അവ 
ന്‍െറ മനോഹര വസ്ത്രങ്ങളിലേക്കു ഒഴുകുന്നതു 
പോലെ. 

ഹെര്‍മ്മോന്‍പര്‍വ്ൃതത്തില്‍ നിന്നും സീയോ 
ന്‍പര്‍വ്വതത്തിലേക്കു മഞ്ഞു പെയ്തിറങ്ങുന്വോ 
ലെ. എന്തുകൊണ്ടെന്നാല്‍, സീയോനില്‍ നി 
ന്നാണ്‌ യഹോവ തന്‍റ അനുഗ്രഹങ്ങളും ശാ 
ശ്വതമായ ജീവനും നല്‍കുന്നത്‌. 











ദൈവത്തിന്‍െറ പാദപീഠം സാക്ഷ്യപെട്ടകം, വിശു 
ദ്ധകൂടാരം, ദൈവാലയം എന്നൊക്കെയാവാം ഇതി 
നര്‍ത്ഥം. ദൈവം, തന്‍െറ സിംഹാസനത്തിലിരുന്ന്‌ 


610 


സങ്കീര്‍ത്തനം 134 
ആലയത്തിലേക്കു കയറിപ്പോകു 
ന്നതിനുള്ള ഒരു ഗാനം. 

യഹോവയുടെ സര്‍വ്വദാസന്മാരുമേ, അവ 
നെവാഴ്ത്തുക! രാത്രിമുഴുവന്‍ ആലയത്തില്‍ ശു 
ശ്രൂഷ നടത്തുന്നവരേ, 

ദാസന്മാരേ, നിങ്ങളുടെ കൈകളുയര്‍ത്തി 
യഹോവയെ വാഴ്ത്തുക. 

സ്വര്‍ഗ്ഗവും ഭൂമിയും സൃഷ്ടിച്ചയഹോവ സീ 
യോനില്‍നിന്ന്‌ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 





സങ്കീര്‍ത്തനം 135 

യഹോവയെ വാഴ്ത്തുക! യഹോവയുടെ 
നാമം വാഴ്ത്തുക! യഹോവയുടെ ദാസന്മാരേ, 
അവനെ വാഴ്ത്തുക! 

യഹോവയുടെ ആലയത്തില്‍, നമ്മുടെ ദൈ 
വത്തിന്റെ ആലയത്തിനന്‍െറ തിരുമുറ്റത്തു നി 
ല്‍ക്കുന്നവരേ, യഹോവയെ സ്തുതിക്കുക. 

യഹോവയെ സ്തുതിക്കുക. എന്തെന്നാല്‍ 
അവന്‍ നല്ലവനാകുന്നു. അവന്‍െറ നാമത്തെ 
സ്തുതിക്കുക. എന്തെന്നാല്‍ അത്‌ ആഹ്ദാദകര 
മാകുന്നു. 

യഹോവ യാക്കോബിനെ തെരഞ്ഞെടു 
ത്തു. യിസ്രായേല്‍ ദൈവത്തിനന്‍്റേതാകുന്നു. 

ടയഹോവ മഹാനാണെന്നു ഞാനറിയുന്നു. 
നമ്മുടെ യജമാനന്‍ എല്ലാ ദേവന്മാരെക്കാളും 
മഹാനാകുന്നു. 

യഹോവ തന്‍െറ ഇഷ്ടത്തിനൊത്തു പ്രവര്‍ 
ത്തിക്കുന്നു. സ്വര്‍ഗ്ഗത്തിലും ഭൂമിയിലും കടലി 
ലും അഗാധസമുദ്രത്തിലും അങ്ങനെ തന്നെ. 

"ദൈവം ഭൂമിക്കുമേല്‍ മുഴുവന്‍ മേഘങ്ങളെ 
സൃഷ്ടിക്കുന്നു. മിന്നല്‍പ്പിണരിനെയും മഴയെ 
യും ദൈവംസൃഷ്ടിക്കുന്നു. കാറ്റിനെയും ദൈവം 
സൃഷ്ടിക്കുന്നു. 

ഈജിപ്തിലെ ആദ്യജാതരായ മുഴുവന്‍ മനു 
ഷ്യരെയും മൃഗങ്ങളെയും ദൈവം ഇല്ലായ്മ ചെ 
യ്തു. 

ധാരാളം വീര്യപ്രവൃത്തികളും അത്ഭുതങ്ങളും 
ദൈവം ഈജിപ്തില്‍ പ്രവര്‍ത്തിച്ചു. ഫറവോ 
നും അദ്ദേഹത്തിന്‍െറ ഉദ്യോഗസ്ഥര്‍ക്കുമാണ്‌ 
ദൈവം അതെല്ലാം സംഭവിപ്പിച്ചത്‌. 

10ദൈവം അനേകം രാഷ്ട്രങ്ങളെ തോല്ലിച്ചു. 
ശക്തരായ രാജാക്കന്മാരെ ദൈവം വധിച്ചു. 

1അമോര്യരുടെ രാജാവായ സീഹോനെ ദൈ 
വം തോല്പിച്ചു. ബാശാനിലെ രാജാവായ ഓഗി 
നെ ദൈവം തോല്പിച്ചു. കനാനിലുള്ള സകലരാ 
ഷ്ട്രങ്ങളെയും ദൈവം തോല്ലിച്ചു. 

12അവരുടെദേശം അവന്‍ യിസ്രായേലിനു ന 
ല്‍കുകയും ചെയ്തു. ആ ദേശം അവന്‍ തന്‍െറ 
ജനത്തിനു നല്‍കി 

യഹോവേ, നിന്‍െറ നാമം എന്നെന്നേക്കും 
പ്രസിദ്ധമാകും! യഹോവേ,ജനം നിന്നെ എന്നും, 
എന്നെന്നും ഓര്‍മ്മിക്കും. 

4രാഷ്ട്രങ്ങളെ യഹോവ ശിക്ഷിച്ചു. പക്ഷേ 
യഹോവ തന്‍െറ ദാസന്മാരോടു കരുണ കാട്ടി. 

തറ്റുള്ളവരുടെ ദേവന്മാര്‍വെറും സ്വര്‍ണ്ണ-റെ 
ള്ളിപ്രതിമകള്‍ മാത്രം. മനുഷ്യന്‍ നിര്‍മ്മിച്ച വെ 
റും പ്രതിമകള്‍ മാത്രമാണവര്‍. 

16റ്പതിമകള്‍ക്ക്‌ വായുണ്ടെങ്കിലും സംസാരി 
ക്കാനാകുന്നില്ല. അവയ്ക്കു കണ്ണുണ്ടെങ്കിലും കാ 
ണാനാകുന്നില്ല. 























കാലുകള്‍ ജനങ്ങള്‍ അവനെ ആരാധിക്കുന്ന സ്ഥല 
ത്തുവച്ചൂു വിശ്രമിക്കുന്നു എന്നു പറയുമ്പോലെയാ 
ണിത്‌. 








യാക്കോബ്‌ യിസ്രായേലിന്‍െറ മറ്റൊരു പേര്‌. ഉല്പ. 
32:22-28.5 





611 


17പ്രതിമകള്‍ക്ക്‌ ചെവികളുണ്ടെങ്കിലും കേള്‍ 
ക്കാനാകുന്നില്ല. അവയ്ക്കു മൂക്കുണ്ടെങ്കിലും മ 
ണക്കാനാകുന്നില്ല. 

1പ്രതിമകളുണ്ടാക്കിയവരും അങ്ങനെയായി 
ത്തീരും! എന്തെന്നാല്‍, ആ പ്രതിമകള്‍ തങ്ങളെ 
രക്ഷിക്കുമെന്നവര്‍ വിശ്വസിച്ചു. 

യിസ്രായേലിന്‍റെ കുടുംബമേ, യഹോവ 
യെ വാഴ്ത്തുക! അഹരോന്‍റെറ കുടുംബമേ, യ 
ഹോവയെ വാഴ്ത്തുക! 

20ലേവിയുടെ കുടുംബമേ, യഹോവയെ വാ 
ത്തുക! യഹോവയുടെ ഭക്തരേ, യഹോവയെ 
വാഴ്ത്തുക! 

മിയഹോവ സീയോനില്‍നിന്ന്‌, തന്‍െറ വസ 
തിയായ യെരൂശലേമില്‍നിന്ന്‌ വാഴ്ത്തപ്പെടട്ടെ! 
യഹോവയെ വാഴ്ത്തുക! 








സങ്കീര്‍ത്തനം 136 

1യഹോവയെ വാഴ്ത്തുക, എന്തെന്നാല്‍ അ 
വന്‍ നല്ലവനാകുന്നു. അവന്‍െറ സത്യസ്നേഹം 
നിത്യമാകുന്നു. 

2ദൈവാധിദൈവത്തെ വാഴ്ത്തുക! അവന്‍െറ 
സത്യസ്നേഹം നിത്ൃമാകുന്നു. 

കര്‍ത്താധികര്‍ത്താവിനെ വാഴ്ത്തുക! അവ 
ന്‍െറ സത്യസ്നേഹം നിത്യമാകുന്നു. 

അത്ഭുതങ്ങള്‍ പ്രവര്‍ത്തിക്കുന്ന ഒരേയൊരു 
വനായി ദൈവത്തെ സ്തുതിക്കുക! അവന്‍െറ 
സത്യസ്നേഹം നിതൃമാകുന്നു. 

ടദൈവത്തെ സ്തുതിക്കുക, ആകാശത്തെ സൃ 
ഷ്ടിക്കാന്‍ ജ്ഞാനമുപയോഗിച്ചവന്‍ സ്തുതി 
പാടുക! അവന്‍െറ സത്യസ്നേഹം നിത്ൃമാ 
കുന്നു. 

ദൈവം സമുദ്രത്തില്‍ കരയെ വിരിച്ചു. അവ 
ന്‍െറ സത്യസ്നേഹം നിത്യമാകുന്നു. 

ദൈവം മഹാപ്രകാശങ്ങളെ സൃഷ്ടിച്ചു. അ 
വന്റെ സത്ൃസ്നേഹം നിത്യമാകുന്നു. 

ദൈവം പകല്‍ വാഴുവാന്‍ സൂര്യനെ സൃഷ്ടി 
ച്ചു. അവന്‍െറ സത്യസ്നേഹം നിത്ൃമാകുന്നു. 

ദൈവം ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും രാ 
ത്രിയുടെ നാഥന്മാരാക്കി.അവനന്‍െറ സത്യസ്നേ 
ഹം നിത്യമാകുന്നു. 

10ദൈവം ഈജിപ്തിലെ ആദ്യജാതരായ എ 
ല്ലാമനുഷ്യരെയും മൃഗങ്ങളെയും വധിച്ചു. അവ 
ന്‍െറ സത്യസ്നേഹം നിത്യമാകുന്നു. 

1യിന്രായേലിനെ ദൈവം ഈജിപ്തില്‍ നി 
ന്നും മോചിപ്പിച്ചു. അവന്‍െറ സത്യസ്നേഹം 
നിത്യമാകുന്നു. 

2ദൈവം തന്‍െറ മഹാശക്തിയും ബലവും 
പ്രകടിപ്പിച്ചു. അവന്‍െറ സത്യസ്നേഹം നിത്യ 
മാകുന്നു. 

ചെങ്കടലിനെ ദൈവം രണ്ടായി പകുത്തു. 
അവന്റെ സതൃസ്നേഹം നിത്യമാകുന്നു. 

4തിസ്രായേലിനെ ദൈവം കടലിലൂടെ 
നയിച്ചു. അവന്‍െറ സത്യസ്നേഹം നിത്യമാ 
കുന്നു. 

15ഫറവോനെയും അവന്‍െറ സൈന്യത്തെ 
യും ദൈവം ചെങ്കടലിലൊഴുക്കി. അവന്‍െറ 
സത്യസ്നേഹം നിത്ൃമാകുന്നു. 

16ദൈവം തന്‍െറജനത്തെ മരുഭൂമിയിലൂടെ ന 
യിച്ചു. അവന്‍െറ സത്യസ്നേഹം നിത്യമാകൂ 
ന്നു. 

17ശക്തരായ രാജാക്കന്മാരെ ദൈവം തോല്ലി 
ച്ചു. അവന്‍െറ സത്യസ്നേഹം നിത്യമാകുന്നു. 

18്രബലരാജാക്കന്മാരെ ദൈവം തോല്ലിച്ചു. 
അവന്‍റെ സതൃസ്നേഹം നിത്യമാകുന്നു. 


























സങ്കീര്‍ത്തനങ്ങള്‍ 135:17-138:2 


19അമോര്യരാജാവായ സീഹോനെ ദൈവം 
തോല്പിച്ചു. അവന്‍െറ സത്യസ്നേഹം നിത്യമാ 
കുന്നു. 

20ബാശാനിലെ രാജാവായ ഓഗിനെ ദൈവം 
തോല്പിച്ചു. അവന്‍െറ സത്യസ്നേഹം നിത്യമാ 
കുന്നു. 

2അവരുടെ ദേശം ദൈവം യിസ്രധരായേലിനു 
നല്‍കി. അവന്‍െറ സത്യസ്നേഹം നിത്ൃമാകു 
ന്നു. 

22ആ ദേശം ദൈവം യിസ്രായേലിനു സമ്മാന 
മായി നല്‍കി. അവന്‍െറ സത്യസ്നേഹം നിതൃ 
മാകുന്നു. 

നമ്മള്‍ പരാജിതരായപ്പോള്‍ ദൈവം നമ്മെ 
ഓര്‍മ്മിച്ചു. അവന്‍െറ സതൃസ്നേഹം നിത്യമാ 
കുന്നു. 

24ദൈവം നമ്മെ ശത്രുക്കളില്‍നിന്നും രക്ഷിച്ചു. 
അവന്‍െറ സത്യസ്നേഹം നിത്ൃമാകുന്നു. 

2ദൈവം എല്ലാവര്‍ക്കും ഭക്ഷണം നല്‍കുന്നു. 
അവന്‍െറ സത്യസ്നേഹം നിത്ൃമാകുന്നു. 
26സ്വര്‍ഗ്ഗത്തിലെ ദൈവത്തെ സ്തുതിക്കുക! 
അവന്‍െറ സത്യസ്നേഹം നിത്ൃമാകുന്നു. 














സങ്കീര്‍ത്തനം 137 
ബാബിലോണിലെ നദികള്‍ക്കരികിലിരുന്ന്‌ 
സീയോനെ ഓര്‍ത്തപ്പോള്‍ ഞങ്ങള്‍ കരഞ്ഞു. 
ഞ്ഞങ്ങളുടെ കിന്നരങ്ങള്‍ അലരിമരക്കൊമ്പു 
കളില്‍ തൂക്കി. 

ബാബിലോണില്‍ ഞങ്ങളെ തടവുകാരാക്കി 
യവര്‍ ഞങ്ങളോടു പാടാന്‍ പറഞ്ഞു. ആഹ്ലാദ 
ഗാനങ്ങള്‍ പാടാ൯ അവര്‍ പറഞ്ഞു. സീയോ 
നെപ്പറ്റി ഗാനങ്ങള്‍ പാടാന്‍ അവര്‍ പറഞ്ഞു. 

പ്രക്ഷേ ഒരു വിദേശരാജ്യത്തു വച്ച യഹോവ 
യുടെ ഗാനം പാടാന്‍ ഞങ്ങള്‍ക്കാവില്ലായി 
രുന്നു! 

ടയെരുശലേമേ, നിന്നെ ഞാനെന്നെങ്കിലും മറ 
ന്നാല്‍ എനിക്ക്‌ വീണ്ടുമൊരു സ്തോത്രം പാടാന്‍ 
കഴിയാതെയാകട്ടെ. 

യെരൂശലേമേ, നിന്നെ ഞാനെന്നെങ്കിലും മറ 
ന്നാല്‍ ഞാന്‍ വീണ്ടും ഒരിക്കലും പാടുകയില്ല. 
ഞാന്‍ നിന്നെ ഒരിക്കലും മറക്കയില്ലെന്നു സത്യം 
ചെയ്യുന്നു. 

"യെരൂശലേം എല്ലായ്പ്പോഴും എന്‍െറ ആഹറ്റാ 
ദത്തികവായിരിക്കുമെന്ന്‌ ഞാനുറപ്പു തരുന്നു! 
യഹോവേ, യെരൂശലേം നിലം പതിച്ച ദിനത്തി 
ല്‍ ഏദോമ്യര്‍ ചെയ്തത്‌ ഓര്‍ക്കേണമെ, അവര്‍ 
പറഞ്ഞു, “അതിന്‍െറ അടിത്തറ മുതല്‍ അതി 
നെ നശിപ്പിക്കുക.” 

ബാബിലോണേ, നീ നശിപ്പിക്കപ്പെടും! 
നിനക്കര്‍ഹതപ്പെട്ട ശിക്ഷ തരുന്നവന്‍ വാഴ്ത്ത 
പ്പെടട്ടെ. നീ ഞങ്ങളെ വേദനിപ്പിച്ചതുപോലെ 
നിന്നെ വേദനിപ്പിക്കുന്നവന്‍ വാഴ്ത്തപ്പെടട്ടെ. 

നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പിടിച്ച്‌ പാറയില 
ടിക്കുന്നവന്‍ വാഴ്ത്തപ്പെടട്ടെ. 




















സങ്കീര്‍ത്തനം 138 
ദാവീദിന്റെ ഒരു ഗാനം. 

ദെവമേ, പൂര്‍ണ്ണഹൃദയത്തോടെ നിന്നെ 
ഞാന്‍ വാഴ്ത്തുന്നു. എല്ലാദേവന്മാരുടെയും മു 
മ്പില്‍ വച്ച്‌ നിന്നെ ഞാന്‍ സ്തുതിക്കും. 

ദൈവമേ, നിന്‍െറ വിശുദ്ധ ആലയത്തിനു 
മുമ്പില്‍ ഞാന്‍ നമിക്കുന്നു. നിന്‍െറ നാമത്തെ, 
നിന്‍െറ സത്ൃയസ്നേഹത്തെ, നിന്‍െറ വിശ്വ 
സ്തതയെ ഞാന്‍ വാഴ്ത്തുന്നു. നിന്‍െറ വാക്കി 
നെറ ശക്തിക്കു പ്രസിദ്ധനാണു നീ. ഇപ്പോള്‍ 





സങ്കീര്‍ത്തനങ്ങള്‍ 138:3-140:7 


നീയതിനെ അതിവിശിഷ്ടം പോലുമാക്കിയി 
രിക്കുന്നു! 

ദൈവമേ, നിന്‍െറ സഹായത്തിനായി ഞാ 
൯ വിളിച്ചു, നീ വിളികേള്‍ക്കുകയും ചെയ്തു! 
നീയെനിക്കു ശക്തി നല്‍കി! 

യഹോവേ, നിന്‍െറവാക്കുകള്‍ അവര്‍ കേ 
ള്‍ക്കുമ്പോള്‍ ലോകത്തിലെ സകല രാജാക്കന്മാ 
രും നിന്നെ വാഴ്ത്തും. 

യഹോവയുടെ മാര്‍ഗ്ഗത്തെപ്പറ്റി അവര്‍ പാ 
ടും. എന്തെന്നാല്‍ യഹോവയുടെ തേജസ്സ്‌ അതി 
മഹത്താകുന്നു. 

ദൈവം വലിയ പ്രമാണിയാണ്‌. എങ്കിലും 
എളിയവരെ അവന്‍ പരിപാലിക്കുന്നു. അഹ 
ങ്കാരികളെന്തു ചെയ്യുന്നുവെന്ന്‌ ദൈവം അറി 
യുന്നു. പക്ഷേ അവന്‍ അവരില്‍നിന്ന്‌ അകന്നു 
നില്‍ക്കുന്നു. 

"ദൈവമേ, ഞാന്‍ ദുരിതത്തില്‍പ്പലെട്ടാല്‍ എ 
ന്നെ ജീവിപ്പിച്ചാലും. ശത്രുക്കള്‍ എനിക്കെതി 
രെ കോപിക്കുന്നെങ്കില്‍ നിന്‍െറെൈകൈകള്‍ നി 
വര്‍ത്തി അവരില്‍നിന്നും എന്നെ രക്ഷിച്ചാലും. 

യഹോവേ, നീ വാഗ്ദാനം ചെയ്തവ എനി 
ക്കുതന്നാലും. യഹോവേ, നിന്‍െറ സത്യസ്നേ 
ഹം നിത്യമാകൂന്നു. യഹോവേ, നീ ഞങ്ങളെ 
സൃഷ്ടിച്ചു. അതിനാല്‍ ഞങ്ങളെ കൈവെടിയ 
രൂതേ! 











സങ്കീര്‍ത്തനം 139 
സംവിധായകന്‌. ദാവീദിന്റെ 
സ്തോത്രഗാനങ്ങളിലെൊന്ന്‌. 

യഹോവേ, നീയെന്നെ പരീക്ഷിച്ചു. എന്നെ 
പ്പറ്റി നിനക്കെല്ലാമറിയാം. 

2ഞാനെപ്പോള്‍ ഇരിക്കുമെന്നും എപ്പോള്‍ എ 
ണീക്കുമെന്നും നിനക്കറിയാം. ദൂരത്തു നിന്നുത 
ന്നെ എനെറചിന്തകള്‍ നീയറിയുന്നു. 

യഹോവേ, ഞാനെവിടെപ്പോകുന്നുവെന്നും 
എപ്പോള്‍ കിടക്കുന്നുവെന്നും നിനക്കറിയാം. 
ഞാന്‍ ചെയ്യുന്നതെന്തും നീ അറിയുന്നു. 

യഹോവേ, എന്‍െറ വായില്‍നിന്നും വാക്കു 
പുറപ്പെടും മുമ്പുതന്നെ എനിക്കു പറയാനുള്ള 
തെന്തെന്നു നീയറിയുന്നു. 

യഹോവേ, എനന്‍െറമുമ്പിലും പിന്നിലും ചു 
റ്റിലും ഒക്കെ നീയുണ്ട്‌. നീ നിന്‍െറെകൈ മെല്ലെ 
എന്‍െറ മേല്‍വയ്ക്കുന്നു. 

നിന്‍െറ അറിവില്‍ ഞാന്‍ അത്ഭുതം കൊള്ളു 
ന്നു. എനിക്കു മനസ്സിലാക്കാനാവുന്നതിനുമപ്പു 
റമാണത്‌. 

"ഞാന്‍ പോകുന്നിടത്തൊക്കെ നിന്‍റെ ആ 
ത്മാവുണ്ട്‌. യഹോവേ, എനിക്കു നിന്നില്‍നിന്നു 
രക്ഷപ്പെടാനാവില്ല. 

&തഹോവേ, ഞാന്‍ ഉയരെ സ്വര്‍ഗ്ഗത്തില്‍ 
ചെന്നാല്‍ അവിടെനീയുണ്ട്‌. പാതാളത്തില്‍ 
ചെന്നാല്‍ അവിടെയും നീയുണ്ട്‌. 

യഹോവേ, സൂര്യനുദിക്കുന്ന കിഴക്കു ഞാന്‍ 
ചെന്നാല്‍ അവിടെ നീയുണ്ട്‌. പടിഞ്ഞാറ്‌ സമു 
ദ്രത്തില്‍ ചെന്നാല്‍ അവിടെനീയുണ്ട്‌. 

10അവിടെപ്പ്രോഴും നിന്‍െറെവലതുകൈ കൊ 
ണ്ടു പിടിച്ച്‌ നീ എന്നെ നയിക്കുന്നു. 

11യഹോവേ, നിന്നില്‍ നിന്നൊളിക്കാ൯ ശ്രമി 
ച്ച്‌ ഞാന്‍ പറഞ്ഞേക്കാം, “പകല്‍ രാത്രിയായി 
മാറിയിരിക്കുന്നു. തീര്‍ച്ചയായും ഇരുട്ട്‌ എന്നെ 
മറയ്ക്കും.” 

പക്ഷേ ഇരുട്ടുപോലും നിനക്ക്‌ ഇരുടുല്ല യ 
ഹോവേ, രാത്രിനിനക്ക്‌ പകല്‍ പോലെ പ്രകാ 
ശപൂരിതമാകുന്നു. 























612 


യഹോവേ, നീയെനന്‍െറ ശരീരം മുഴുവനും 
സൃഷ്ടിച്ചു. ഞാനെന്‍െറ അമ്മയുടെ ഗര്‍ഭത്തി 
ലായിരുന്നപ്പോള്‍ത്തന്നെ എന്നെപ്പറ്റിയുള്ള കാ 
ര്യങ്ങള്‍ എല്ലാം നീ അറിഞ്ഞു. 
14യഹോവേ, ഞാന്‍ നിന്നെ സ്തുതിക്കുന്നു! 
വിസ്മയകരമായ രീതിയില്‍ നീയെന്നെ സൃ 
ഷ്ടിച്ചു. നിന്‍െറ പ്രവൃത്തികള്‍ അത്ഭുതകരമെ 
ന്ന്‌ എനിക്ക്‌ നന്നായറിയാം! 

15എന്നെ്പറ്റി നിനക്കെല്പാമറിയാം. അമ്മയു 
ടെഗര്‍ഭത്തില്‍ എന്‍െറ ശരീരം രൂപപ്പെട്ടപ്പോള്‍ 
എന്റെറ അസ്ഥികള്‍ വളരുന്നതു നീ കണ്ടു. 

16എനന്‍െറശരീരഭാഗങ്ങള്‍ വളരുന്നതു നീ ക 
ണ്ടു. അതെല്ലാം നീ നിന്‍െറ പുസ്തകത്തില്‍ 
രേഖപ്പെടുത്തി. ഒരുദിനം പോലും വിട്ടുപോ 
കാതെ എല്ലാ ദിവസവും നീയെന്നെ നിരീക്ഷി 











3. 

17നിന്‍െറ ചിന്തകളെനിക്കു പ്രധാനം. ദൈവ 
മേ, നിനക്കത്രമാത്രമറിയാം! 

18എനിക്കവയെണ്ണാന്‍ കഴിഞ്ഞെങ്കില്‍, അവ 
മുഴുവന്‍ മണ്‍തരികളെക്കാളും അധികമുണ്ടായേ 
നെ. ഞാനതുപൂര്‍ത്തിയാക്കുമ്പോള്‍ ഞാന 
പ്പോഴും നിന്നോടൊപ്പമായിരിക്കും. 

19ദൈവമേ, ദുഷ്ടരെ വധിച്ചാലും. ആ കൊല 
യാളികളെ എന്നില്‍ നിന്നകറ്റിയാലും. 

20ആ ദുഷ്ടന്മാര്‍ നിന്നെപ്പറ്റി ദുഷിച്ചു പറയു 
ന്നു. നിന്‍െറ നാമത്തെ അവര്‍ ദുഷിക്കുന്നു. 

മയഹോവേ, നിന്നെ വെറുക്കുന്നവരെ ഞാന്‍ 
വെറുക്കുന്നു. നിനക്കെതിരാകുന്നവരെ ഞാന്‍ 
വെറുക്കുന്നു. 








22അവരെ ഞാന്‍ പൂര്‍ണ്ണമായും വെറുക്കുന്നു! 
നിന്‍െറ ശത്രുക്കള്‍ എനെറയും ശത്രുക്കളാകുന്നു. 

യഹോവേ, എന്നെനോക്കി എന്‍െറഹൃദയ 
ത്തെ അറിഞ്ഞാലും. എന്നെപരീക്ഷിച്ച്‌ എന്‍െറ 
ചിന്തകളറിഞ്ഞാലും. 

24എനിക്കെന്തെങ്കിലും ദുഷ്ടചിന്തയുണ്ടോ 
എന്നറിയുക. നിത്യമായ പാതയിലൂടെ എന്നെ 
നയിക്കുകയും ചെയ്താലും. 





സങ്കീര്‍ത്തനം 140 
സംവിധായകന്‍. ദാവീദിന്റെ 
സ്തോത്രഗാനങ്ങളിലെൊന്ന്‌. 

യഹോവേ, ദുഷ്ടന്മാരില്‍നിന്നും എന്നെ ര 
ക്ഷിച്ചാലും. ക്രൂരന്മാരില്‍ നിന്നെന്നെ സംരക്ഷി 
ച്ചാലും. 

2അവര്‍ ദുഷ്ടത ആസൂത്രണം ചെയ്യുന്നു. അ 
വരെപ്പോഴും കലഹങ്ങളാരംഭിക്കുന്നു. 

അവരുടെ നാവുകള്‍ വ 
ലെയാകുന്നു. അവരുടെ നാവിന്നടിയില്‍ സര്‍ 
പ്പവിഷം വച്ചതുപോലെയാണത്‌. 

യഹോവേ, ദുഷ്ടന്മാരില്‍നിന്നും എന്നെ ര 
ക്ഷിച്ചാലും. ക്രൂരന്മാരില്‍നിന്നും എന്നെ സംര 
ക്ഷിച്ചാലും അവരെന്നെ ഓടിക്കുകയും പീഡി 
പ്പിക്കാന്‍ ശ്രമിക്കുകയും ചെയ്യുന്നു. 

ടആ അഹങ്കാരികള്‍ എനിക്കായി ഒരു കെണി 
യൊരുക്കി. Rae hee അവര്‍ വല വിരി 
ച്ചു. എന്‍െറ വഴിയില്‍ കെണിയൊരുക്കി. 

യഹോവേ, നീയാകുന്നു എന്‍റെ ദൈവം. 
യഹോവേ, എന്‍െറ പ്രാര്‍ത്ഥന കേട്ടാലും. 

"യഹോവേ, നീയാകുന്നു എന്‍റ ശക്ത നായ 
യജമാനന്‍. നീയെനന്‍െറ രക്ഷകനാകുന്നു. യുദ്ധ 
ത്തിലെനെറെ തലയെസംരക്ഷിക്കുന്ന ശിരസ്ത്രാ 
ണമാണു നീ. 














613 


യഹോവേ, അവര്‍ ദുഷ്ടന്മാരാകുന്നു. അവ 
രാഗ്രഹിക്കുന്നത്‌ അവര്‍ക്കു ലഭിക്കരുതേ. അവരു 
ടെ പദ്ധതികള്‍ പൊളിയേണമേ. 

യഹോവേ, എനെറശത്രുക്കളെ വിജയിപ്പി 
ക്കരുതേ. അവര്‍ തിന്മആസൂത്രണം ചെയ്യുകയാ 
ണ്‌. പക്ഷേ ആ തിന്മകള്‍ അവര്‍ക്കുതന്നെ നല്‍ 
കിയാലും. 

10അവരുടെ തലയില്‍ കല്‍ക്കരിക്കനലുകളിട്ടാ 
ലും. എന്‍െറശത്രൂക്കളെ തീയിലെറിഞ്ഞാലും. 
ഒരിക്കലുമവര്‍ തിരികെ കയറാത്ത കുഴിയിലേ 
ക്ക്‌ (ശവക്കുഴി) അവരെ എറിഞ്ഞാലും. 

യഹോവേ, ആ നുണയന്മാരെ ജീവിപ്പിക്ക 
രൂതേ. ആ ദുഷ്ടന്മാര്‍ക്കു തിന്മകള്‍ സംഭവിക്ക 
ണമേ. 

ദരിദ്രരെ യഹോവ നീതിപൂര്‍വ്വം വിധിക്കു 
മെന്നെനിക്കറിയാം. നിസ്റ്റഹായരെ ദൈവം സ 
ഹായിക്കും. 

13യഹോവേ, നീതിമാന്മാര്‍ നിന്‍െറനാമം വാ 
ഴ്ത്തും. നീതിമാന്മാര്‍ നിന്നെ ആരാധിക്കും. 

















സങ്കീര്‍ത്തനം 141 

ദാവീദിന്റെ സ്തോത്രഗാനങ്ങളിലൊന്ന്‌. 

യഹോവേ, സഹായത്തിനു ഞാന്‍ നിന്നെ 
വിളിക്കുന്നു. ഞാന്‍ നിന്നോടുപ്രാര്‍ത്ഥിക്കുമ്പോ 
ള്‍ എന്നെ ശ്രവിച്ചാലും. വേഗമാകട്ടെ, എന്നെ 
സഹായിച്ചാലും! 

യഹോവേ, എന്‍െറ പ്രാര്‍ത്ഥന സ്വീകരിച്ചാ 
ലും. അത്‌ ധൂപബലിക്കുള്ള സമ്മാനം പോലെ 
യാകട്ടെ. സായാഹ്ന ബലിപോലെയാകട്ടെ അ 
ത്‌. 





യഹോവേ, ഞാന്‍ പറയുന്നതു നിയന്ത്രിക്കാ 
നെന്നെ സഹായിച്ചാലും. ഞാന്‍ പറയുന്നതു 
നിരീക്ഷിക്കാനെന്നെ സഹായിച്ചാലും. 

തിന്മകള്‍ ചെയ്യാനെന്നെ തോന്നിപ്പിക്കരു 
തേ. ദുഷ്ടന്മാര്‍ തെറ്റു ചെയ്യുമ്പോള്‍ അവരോ 
ടെനിക്കു സംസര്‍ഗ്ഗമില്ലാതാക്കണേ. ആ ദുഷ്ട 
ന്മാരുടെ പ്രവൃത്തികളുടെ പങ്കുപറ്റാനെന്നെ ഇട 
യാക്കരുതേ. 





നീതിമാന്‍ എന്നെ തിരുത്താനാകും. അതവ 
ന്‍െറ ദയയായിരിക്കും. നിന്‍െറ ഭക്തര്‍ക്കെന്നെ 
വിമര്‍ശിക്കാനാകും. അതവര്‍ക്കുചെയ്യാന്‍ കഴി 
യുന്ന ഏറ്റവും വലിയ സദ്പ്രവൃത്തിയായിരി 
ക്കും. ഞാനതുസ്വീകരിക്കണം. പക്ഷെ ആദുഷ്ട 
ന്മാരുടെ ദുഷ്പ്രവൃത്തികള്‍ക്കെതിരെ എപ്പോഴും 
പ്രാര്‍ത്ഥിക്കുകയാണു ഞാന്‍. 

അവരുടെ ഭരണാധിപന്മാര്‍ ശിക്ഷിക്കപ്പെട 
ട്ടെ. അപ്പോള്‍ ഞാന്‍സത്യമാണു പറഞ്ഞതെന്നു 
ജനം അറിയും. 

മനുഷ്യര്‍ നിലംകുഴിക്കുകയും ഉഴുകയും ചെ 
യുന്നു. എന്നിട്ട്‌ ചുറ്റും ചെളിപരത്തുന്നു. അതേ 
പോലെ നമ്മുടെ അസ്ഥികള്‍ അവരുടെ കുഴി 
മാടങ്ങളില്‍ ചിതറും. 

“എന്‍റ യജമാനനായ യഹോവേ, സഹായ 
ത്തിനു ഞാന്‍ നിന്നെതേടുന്നു. ഞാന്‍ നിന്നെ 
വിശ്വസിക്കുന്നു. എന്നെ മരിക്കാന്‍ വിടരുതേ. 

ദുഷ്ടന്മാര്‍ എനിക്കു കെണിയൊരുക്കുന്നു. 
ഞാനവരുടെ കെണിയില്‍ വീഴാനിടയാക്കരു 
തേ. എന്നെകുടുക്കാ൯ അവരെ അനുവദിക്ക 
രുതേ. 

10ഞാന്‍ സുരക്ഷിതമായി നടന്നുപോകുമ്പോ 
ള്‍ ദുഷ്ടന്മാര്‍ അവരുടെ സ്വന്തം കെണിയില്‍ 
വീഴട്ടെ. 











സങ്കീര്‍ത്തനങ്ങള്‍ 140:8-143:8 


സങ്കീര്‍ത്തനം 142 
ദാവീദിന്റെ ധ്യാനഗീതങ്ങളിലൊന്ന്‌. അവ൯ 
ഗുഹയിലായിരുന്ന കാലത്തുള്ള 
്വാര്‍ത്ഥനയാണിത്‌. 
സഹായത്തിനായി ഞാന്‍ യഹോവയെ വി 
ളിക്കും. യഹോവയോടു ഞാന്‍പ്രാര്‍ത്ഥിക്കും. 
2എനന്‍െറപ്രശ്നങ്ങള്‍ യഹോവയുടെ മുമ്പില്‍ 
ഞാനവതരിപ്പിക്കും. എന്‍െറ ദുരിതങ്ങളെപ്പറ്റി 
ഞാനവനോടു പറയും. 

ശത്രുക്കള്‍ എനിക്കായൊരു കെണിയൊരുക്കി 
യിരിക്കുന്നു. എനിക്ക്‌ എന്‍െറ പ്രത്യാശ നഷ്ട 
പെട്ടിരിക്കുന്നു. പക്ഷേ എനിക്കെന്താണു സംഭ 
വിക്കുന്നതെന്ന്‌ യഹോവയറിയുന്നു. 

4പൂറ്റും നോക്കുമ്പോള്‍ ഞാനെന്‍റെ സുഹൃ 
ത്തുക്കളെകാണുന്നില്ല. എനിക്കോടിപ്പോകാനി 
ടമില്ല. എന്നെ രക്ഷിക്കാനാരും ശ്രമിക്കുന്നില്ല. 

അതിനാല്‍ ഞാന്‍ സഹായത്തിന്‌ യഹോവ 
യോടു നിലവിളിക്കുന്നു. യഹോവേ, നീയാ 
ണെനന്‍്റെ അഭയസ്ഥാനം യഹോവേ,എന്നെ തു 
ടര്‍ന്നു ജീവിക്കുന്നതിന്‌ അനുവദിക്കാന്‍ നിന 
ക്കാവും. 

യഹോവേ, എന്‍െറ പ്രാര്‍ത്ഥന ശ്രദ്ധിച്ചാ 
ലൂം. എനിക്കു നിന്നെ വളരെയധികം ആവശ്യ 
മുണ്ട്‌. എന്നെ ഓടിക്കുന്നവരില്‍നിന്നും എന്നെ 
രക്ഷിച്ചാലും. എനിക്കു നേരിടാവുന്നതിലും 
ശക്തരാണവര്‍. 

"ഈ കെണിയില്‍നിന്നും എന്നെരക്ഷിച്ചാലും. 
അപ്പോള്‍ എനിക്കു നിന്‍െറനാമത്തെ സ്തുതി 
ക്കാമല്ലോ. നീ എന്നെപരിപാലിച്ചതിനാല്‍ നീ 
തിമാന്മാര്‍ എന്നോടൊപ്പം ആഘോഷിക്കുകയും 


ചെയ്യും. 

















സങ്കീര്‍ത്തനം 143 

ദാവീദിന്റെ സ്തോത്രഗാനങ്ങളിലൊന്ന്‌. 

1യഹോവേ, എന്‍െറ പ്രാര്‍ത്ഥന കേട്ടാലും. 
എന്‍െറ പ്രാര്‍ത്ഥന ശ്രദ്ധിച്ചാലും. എന്നിട്ടതിനു 
മറുപടി തന്നാലും. നീ സത്യമായും നല്ലവനും 
വിശ്വസ്തനുമെന്നു തെളിയിച്ചാലും. 

യഹോവേ, നിന്‍െറദാസനായ എന്നെ വി 
ധിക്കരുതേ. കാരണം, നിന്‍െറമുമ്പില്‍ ആരും 
നിഷ്കളകങ്കരല്ലല്ലോ. 

പക്ഷേ എനന്‍െറെശത്രുക്കള്‍ എന്നെ ഓടിക്കുക 
യാണ്‌. എനന്‍െറജീവിതത്തെ അവര്‍ തവിടുപൊ 
ടിയാക്കിയിരിക്കുന്നു. പണ്ടുകാലത്തു മരിച്ചവ 
രെയെന്നപോലെ ഇരുണ്ടകല്ലറയിലേക്ക്‌ എന്നെ 
തള്ളുകയാണവര്‍. 

എനിക്ക്‌ പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കുന്നു. എ 
ന്‍െറ ധൈര്യം നഷ്ടപ്പെടുന്നു. 

പക്ഷേ പണ്ടുസംഭവിച്ച കാര്യങ്ങള്‍ ഞാനോ 
ര്‍മ്മിക്കുന്നു. നീ ചെയ്ത അനേകം കാര്യങ്ങ 
ളെപ്പ്റ്റി ഞാന്‍ ആലോചിക്കുകയാണ്‌. നിന്‍െറ 
മഹാശക്തിയാല്‍ നീ ചെയ്ത കാര്യങ്ങളെപ്പറ്റി 
ഞാന്‍ പറയുകയാണ്‌! 

യഹോവേ, കൈകളുയര്‍ത്തി ഞാന്‍ നിന്നോ 
ടുപ്രാര്‍ത്ഥിക്കുന്നു. വരണ്ട ഭൂമി മഴയെ കാത്തി 
രിക്കുമ്പോലെ നിന്‍െറെസഹായത്തെ ഞാന്‍ കാ 
ത്തിരിക്കുന്നു. 

യഹോവേ, വേഗമാകട്ടെ, എനിക്കു മറുപടി 
തന്നാലും! എനിക്കെന്റെ ധൈര്യം നഷ്‌ടപ്പെട്ടി 
രിക്കുന്നു. എന്നില്‍നിന്നും അകലരുതേ. ഞാ൯ 
മരിച്ച്‌ ശവക്കുഴികളില്‍ കഴിയുന്ന പരേതരെ 
പ്പോലെയാകരുതേ. 

80യഹോവേ, ഈ പ്രഭാതത്തില്‍ നിന്‍െറ സത്യ 
സ്നേഹം കാട്ടിയാലും. ഞാന്‍ നിന്നില്‍ ആശ്ര 





സങ്കീര്‍ത്തനങ്ങള്‍ 143:9-145:18 


യിക്കുന്നു. ഞാന്‍ ചെയ്യേണ്ടകാര്യങ്ങള്‍ കാട്ടി 
ത്തന്നാലും. എനന്‍െറജീവിതം ഞാന്‍ നിന്‍െറ 
കൈകളിലര്‍പ്പിക്കുന്നു! 

യഹോവേ, സംരക്ഷണത്തിനായി ഞാന്‍ നി 
ന്‍െറയടുത്തെത്തി. ശത്രുക്കളില്‍നിന്നെന്നെ ര 
ക്ഷിച്ചാലും. 

10ഞാനെന്തു ചെയ്യണമെന്നു കാണിച്ചു 
തന്നാലും. നീയാകുന്നു എന്‍്റെദെവം. നിന്‍െറ 
നല്ല ആത്മാവ്‌ എന്നെ നേര്‍വഴിക്കു നയിക്കട്ടെ. 
1യഹോവേ, ഞാന്‍൯ജീവിക്കട്ടെ,അങ്ങനെജനം 
നിന്‍െറനാമത്തെ സ്തുതിക്കും. നീ സത്യമായും 
നല്ലവനെന്നു കാണിച്ചുതരികയും എന്നെ ശ 
ത്രുക്കളില്‍നിന്നു രക്ഷിക്കുകയും ചെയ്താലും. 

2യഹോവേ, നിന്‍െറസ്നേഹം എന്നോടു 
കാട്ടിയാലും. എന്നെകൊല്ലാ൯ ശ്രമിക്കുന്ന 
ശത്രുക്കളെ തോല്ലിക്കേണമേ. എന്തുകൊണ്ടെ 
ന്നാല്‍ ഞാന്‍ നിന്‍െറ ദാസനാകുന്നു. 








സങ്കീര്‍ത്തനം 144 
ദാവീദിന്റെ ഒരു ഗാനം. 

1യഹോവ എന്‍െറ പാറയാകുന്നു. യഹോവ 
വാഴ്ത്തപ്പെടട്ടെ. യഹോവയെനിക്കു യുദ്ധ പ 
രിശീലനം തരുന്നു. യഹോവയെനിക്കു പോരി 
നുള്ള പരിശീലനം തരുന്നു. 

യഹോവ എന്നെ സ്നേഹിക്കുകയും സംര 
ക്ഷിക്കുകയും ചെയ്യുന്നു. പര്‍വ്വതാഗ്രത്തിലുള്ള 
എന്‍െറ അഭയസ്ഥാനമാകുന്നു യഹോവ. യ 
ഹോവ എന്നെ രക്ഷിക്കുന്നു. യഹോവ എന്‍െറ 
കവചമാകുന്നു. ഞനവനില്‍ ആശ്രയിക്കുന്നു. 
എനന്‍െറജനത്തെ ഭരിക്കാന്‍ അവനെന്നെ സഹാ 
യിക്കുന്നു. 
യഹോവേ, എന്തുകൊണ്ട്‌ മനുഷ്യര്‍ നിനക്കു 
വിശിഷ്ടരായി? നീ ഞങ്ങളെ ഗനരനിക്കുന്നതു 
പോലും എന്തിനാണ്‌? 

മനുഷ്യന്‍െറ ജീവിതം ഒരു നിശ്വാസം പോ 
ലെയാകുന്നു. കടന്നുപോകുന്ന നിഴലുകള്‍ 
പോലെയാണവനന്‍െറ ജീവിതം. 

യഹോവേ, ആകാശം കീറിത്തുറന്നു താഴേ 
ക്കു വന്നാലും. പര്‍വ്വതങ്ങളെ സ്പര്‍ശിച്ചാലും. 
അവയില്‍നിന്നും പുക ഉയരും. 
യേഹോവേ, മിന്നല്‍പ്പിണരയച്ച്‌ ശത്രുക്കളെ 
തുരത്തിയാലും. നിന്റെ “അമ്പുകള്‍” എയ്ത്‌ 
അവരെ തുരത്തിയാലും. 

യഹോവേ, സ ര്‍ഗ്ശത്തില്‍ നിന്നിറങ്ങിവന്ന്‌ 
എന്നെ രക്ഷിച്ചാലും! ശത്രുക്കളുടെ ഈ സമുദ്ര 
ത്തില്‍ ഞാന്‍ ഒലിച്ചുപോകാ൯ ഇടയാക്കരുതേ. 
ഈ വിദേശികളില്‍നിന്നെന്നെ രക്ഷിച്ചാലും. 

ഈ ശത്രുക്കള്‍ നുണയന്മാരാകുന്നു. സത്യമ 
ല്ലാത്തവയാണവര്‍ പറയുന്നത്‌. 

യഹോവേ നിന്‍െറ അത്ഭുതപ്രവൃത്തികളെ 
പ്പറ്റി ഞാനൊരുപുതുഗാനം പാടും.പത്തു കമ്പി 
കളുള്ള വീണവായിച്ച്‌ നിന്നെ ഞാന്‍ സ്തു 
തിക്കും. 

10യഹോവ രാജാക്കന്മാരെ യുദ്ധം ജയിപ്പിക്കു 
ന്നു. തന്‍െറ ദാസനായ ദാവീദിനെ യഹോവ 
ശത്രുക്കളുടെ വാളില്‍ നിന്നും രക്ഷിച്ചു. 

1ഈ വിദേശികളില്‍ നിന്നെന്നെ രക്ഷിച്ചാ 
ലും. ഈ ശത്രുക്കള്‍ നുണയന്മാരാകുന്നു. സത്യ 
മല്ലാത്ത കാര്യങ്ങള്‍ അവര്‍ പറയുന്നു. 

ഞങ്ങളുടെ പുത്രന്മാര്‍ ആരോഗ്യമുള്ള 





























614 


ഞങ്ങളുടെ പത്തായങ്ങള്‍ എല്ലാധാന്യങ്ങ 
ള്‍കൊണ്ടു നിറഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ വയ 
ലൂകളില്‍ ആയിരക്കണക്കിനു കുഞ്ഞാടുകള്‍. 

ഞ്ഞങ്ങളുടെ ഭടന്മാര്‍ സുരക്ഷിതര്‍. ശത്രുക്ക 
ളാരും അതിക്രമിച്ചുകടക്കുന്നില്ല. ഞങ്ങള്‍ യുദ്ധ 
ത്തിനു പോകുന്നില്ല. ഞങ്ങളുടെ തെരുവുക 
ളില്‍ വിലാപങ്ങളില്ല. 

1ടഇത്തരം സന്ദര്‍ഭങ്ങളില്‍ ജനം അതീവ 
സന്തുഷ്ടരാണ്‌. യഹോവ തങ്ങളുടെ ദൈവമെ 
ങ്കില്‍ മനുഷ്യര്‍ അതീവസന്തുഷ്ടരാകുന്നു. 





സങ്കീര്‍ത്തനം 145 
ദാവീദിന്റെ ഒരു സങ്കീര്‍ത്തനം. 

1എനന്‍െറെ ദൈവമായ രാജാവേ, ഞാന്‍ നിന്നെ 
സ്തുതിക്കുന്നു. നിന്‍െറ നാമത്തെ ഞാന്‍ എ 
ന്നെന്നും വാഴ്ത്തുന്നു. 

2നിത്യവുംനിന്നെഞാന്‍ വാഴ്ത്തുന്നു. നിന്‍െറ 
നാമത്തെ ഞാന്‍ എന്നെന്നും വാഴ്ത്തുന്നു. 

യഹോവ മഹാനാകുന്നു. മനുഷ്യര്‍ അവനെ 
അത്യന്തം വാഴ്ത്തുന്നു. അവന്‍െറ മഹത്പ്രവ്ൃ 
ത്തികള്‍ എണ്ണമറ്റവ. 

യഹോവേ, മനുഷ്യര്‍ നിന്നെ, നിന്‍െറ പ്രവൃ 
ത്തികളുടെപേരില്‍ എന്നും എന്നെന്നും വാ 
ഴ്ത്തും. നിന്‍െറ മഹത്പ്രവ്ൃത്തികളെല്ഛറ്റി അവര്‍ 
പറയും. 

ടനിന്‍െറപ്രതാപവും മഹത്വവും അത്ഭുതക 
രം. നിന്‍െറ അത്ഭുതങ്ങളെപ്പറ്റി ഞാന്‍ പറയും. 

യഹോവേ, നിന്‍െറ അത്ഭുതപ്രവൃത്തികളെ 
പ്പറ്റി ജനം പറയും. നിന്‍െറ മഹത്പ്രവൃത്തിക 
ളെപ്പറ്റി ഞാന്‍ പ്രസംഗിക്കും. 

നിന്‍െറ നല്ലപ്രവൃത്തികളെപ്ഛറ്റി ജനം പറ 
യും. നിന്‍െറ നന്മയെപ്പറ്റി ജനം പാടും. 

യേഹോവ കാരുണ്യവാനും ദയാപൂര്‍ണ്ണനുമാ 
കുന്നു. യഹോവ ക്ഷമാശീലനും സ്നേഹം നിറ 
ഞ്ഞവനുമാകുന്നു. 

യഹോവ സര്‍വ്വരോടും നല്ലവനാകുന്നു. 
ദൈവം തന്‍െറെസകല സൃഷ്ടികളോടും കാരു 
ണ്യം കാട്ടുന്നു. 

യഹോവേ, നീ ചെയ്യുന്നകാര്യങ്ങള്‍ നിന 
ക്കു സ്തുതി കൊണ്ടുവരുന്നു. നിന്‍െറ ഭക്തന്മാര്‍ 
നിന്നെ വാഴ്ത്തുന്നു. 

11നിന്‍െറരാജ്യം എത്ര മഹത്തരമെന്ന്‌ അവര്‍ 
പറയുന്നു. നീ എത്ര വിശിഷ്ടനെന്ന്‌ അവര്‍ 
പറയുന്നു. 

2യഹോവേ, അങ്ങനെ നിന്‍െറ മഹത്പ്രവ്വ 
ത്തികളെപ്പറ്റി അന്യദേശക്കാരറിയും. നിന്‍െറ 
രാജ്യം എത്രമഹത്തും അത്ഭുതകരവുമാണെന്ന്‌ 
അവര്‍ പഠിക്കും. 

യഹോവേ, നിന്‍െറരാജ്യം നിത്യമായി തുട 
രും. നീ എന്നെന്നും ഭരിക്കും. 

14വീണവരെ യഹോവ ഉയര്‍ത്തുന്നു. പ്രശ്ന 
ങ്ങളില്‍പ്പെടുവരെ യഹോവ സഹായിക്കുന്നു. 

യഹോവേ, സകലജീവികളും ഭക്ഷണത്തി 
നായി നിന്നെതേടുന്നു. യഥാസമയത്ത്‌ നീയ 
വര്‍ക്കു ഭക്ഷണം നല്‍കുകയും ചെയുന്നു. 
1യഹോവേ, നീ നിന്‍െറെൈകൈകള്‍ നിവര്‍ത്തു 
കയും എല്ലാ ജീവികള്‍ക്കും ആവശ്യമുള്ളതെ 
ല്ലാം നല്‍കുകയും ചെയ്യുന്നു. 

17യഹോവ ചെയുന്നതെല്ലാം നല്ലതാകുന്നു. 
അവന്‍െറ പ്രവൃത്തികളെല്ലാം ദൈവം എങ്ങനെ 





























മരങ്ങള്‍പോലെ. ഞങ്ങളുടെ പുത്രിമാര്‍ കൊട്ടാ 
രത്തിലെ മനോഹരമായ അലങ്കാരങ്ങള്‍പോ 
ലെയും. 


യുള്ളവനാണെന്നു കാണിക്കുന്നു. 
18സഹായത്തിനായി അവനെ വിളിക്കുന്നവ 
രോടെല്ലാം യഹോവ വളരെ അടുത്തവനാകു 





615 സങ്കീര്‍ത്തനങ്ങള്‍ 145:19-148:5 


ന്നു. സത്യമായി അവനെ ആരാധിക്കുന്നവരോ 
ടെല്ലാം അവന്‍ വളരെ അടുത്തവനാകുന്നു. 

19ഭക്തരുടെ ഇഷ്ടം യഹോവ ചെയ്യുന്നു. ത 
ന്‍െറഭക്തരെ യഹോവ ശ്രദ്ധിക്കുന്നു. അവന്‍ 
അവരുടെ പ്രാര്‍ത്ഥനകള്‍ക്കു മറുപടി കൊടുക്കു 
കയും അവരെ രക്ഷിക്കുകയും ചെയ്യുന്നു. 

മതന്നെ സ്നേഹിക്കുന്ന ഓരോരുത്തരെയും 
യഹോവ സംരക്ഷിക്കുന്നു. പക്ഷേ ദുഷ്ടന്മാരെ 
യഹോവ നശിപ്പിക്കുന്നു. 

2 യഹോവയെ ഞാന്‍ സ്തുതിക്കും! അവന്‍െറ 
വിശുദ്ധനാമത്തെ എല്ലാവരും എന്നും, എന്നെ 
ന്നും സ്തുതിച്ചെങ്കില്‍! 











സങ്കീര്‍ത്തനം 146 

യഹോവയെ സ്തുതിക്കുക! എന്‍െറ ആത്മാ 
വേ, യഹോവയെ സ്തുതിക്കുക! 

2എനന്‍െറ ജീവിതത്തിലുടനീളം ഞാന്‍ യഹോ 
വയെ സ്തുതിക്കും. എന്‍െറ ജീവിതത്തിലുട 
നീളം അവനു സ്തോത്രം പാടും. 

സഹായത്തിനായി നിങ്ങളുടെ നേതാക്കളെ 
ആശ്രയിക്കരുത്‌. മനുഷ്യരെ ആശ്രയിക്കരുത്‌. എ 
ന്തെന്നാല്‍, മനുഷ്യര്‍ക്ക്‌ നിങ്ങളെ രക്ഷിക്കാനാ 
വില്ല. 

മനുഷ്യര്‍ മരിക്കുകയും സംസ്കരിക്കപ്പെടുക 
യും ചെയ്യുന്നു. അനന്തരം അവരുടെ സഹായ 
പദ്ധതികള്‍ നഷ്ടമാവുകയും ചെയ്യുന്നു. 

പക്ഷേ ദൈവത്തോടു സഹായമപേക്ഷിക്കു 
ന്നവര്‍ അതീവസന്തുഷ്ടര്‍. അവര്‍ തങ്ങളുടെ 
ദൈവമാകുന്ന യഹോവയെ ആശ്രയിക്കുന്നു. 

യഹോവ സ്വര്‍ഗ്ഗവും ഭൂമിയും സൃഷ്ടിച്ചു. 
യഹോവ സമുദ്രത്തെ സൃഷ്ടിച്ചു. അതിലുള്ള 
സര്‍വ്വതിനെയും സൃഷ്ടിച്ചു. യഹോവ അവരെ 
എന്നെന്നേക്കും സംരക്ഷിക്കും. 

അടിച്ചമര്‍ത്തപ്പെട്ടവര്‍ക്ക്‌ യഹോവ ശരിയാ 
യതു നല്‍കുന്നു. വിശക്കുന്നവര്‍ക്ക്‌ ദൈവം ഭ 
ക്ഷണം നല്‍കുന്നു. തടവറയില്‍ പൂട്ടിയിടപ്പെട്ട 
വരെ അവന്‍ മോചിപ്പിക്കുന്നു. 

അന്ധര്‍ക്ക്‌ കാഴ്ച തിരിച്ചുകിട്ടാന്‍ യഹോവ 
സഹായിക്കുന്നു. ദുരിതത്തില്‍പ്പെട്ടവരെ യ 
ഹോവ സഹായിക്കുന്നു. നല്ലവരെ യഹോവ 
സ്നേഹിക്കുന്നു. 

ഞങ്ങളുടെ രാജ്യത്ത്‌ അപരിചിതരെ യഹോ 
വ സംരക്ഷിക്കുന്നു. വിധവകളെയും അനാഥ 
രെയും യഹോവ പരിപാലിക്കുന്നു. പക്ഷേ ദു 
ഷ്ടരെ യഹോവ നശിപ്പിക്കുന്നു. 

1 യഹോവയെന്നെന്നേക്കും ഭരണം നടത്തും! 
സീയോനേ, നിന്‍െറ ദൈവം എന്നും, എന്നെ 
ന്നും ഭരിക്കും! യഹോവയെ വാഴ്ത്തുക! 











സങ്കീര്‍ത്തനം 147 

യഹോവയെ സ്തുതിക്കുക, എന്തെന്നാല്‍ 
അവന്‍ നല്പവനാകുന്നു. നമ്മുടെ ദൈവത്തിനു 
സ്തുതിപാടുക. അവനെ സ്തുതിക്കുന്നതു നല്ല 
തും ആഹറ്റാദകരവുമാകുന്നു. 

യഹോവ യെരൂശലേമിനെ നിര്‍മ്മിച്ചു. തട 
വുകാരാക്കപ്പെട്ടിരുന്ന യിസ്രായേലുകാരെ ദൈ 
വം തിരികെ കൊണ്ടുവന്നു. 

ദൈവം അവരുടെ തകര്‍ന്നഹൃദയങ്ങളെ സു 
ഖപ്പെടുത്തുകയും അവരുടെ മുറിവുകള്‍ വച്ചു 
കെട്ടുകയും ചെയ്യുന്നു. 

ദൈവം നക്ഷത്രങ്ങളെ എണ്ണുകയും ഓരോ 
ന്നിന്‍െറയും പേര്‍ വിളിക്കുകയും ചെയ്യുന്നു. 











നമ്മുടെ യജമാനന്‍ വളരെ മഹാനാകുന്നു. 
അവന്‍ അതിശക്തനുമാകുന്നു. അവനറിയുന്ന 
കാര്യങ്ങള്‍ക്ക്‌ പരിധിയില്ല. 

വിനീതരെ യഹോവതാങ്ങുന്നു. പക്ഷേ ദു 
ഷ്ടരെ അവന്‍ അപമാനിക്കുന്നു. 

യഹോവയ്ക്കുനന്ദി. നമ്മുടെ ദൈവത്തെ 
കിന്നരങ്ങള്‍ കൊണ്ടു വാഴ്ത്തുക. 

ദൈവം ആകാശത്ത്‌ മേഘങ്ങള്‍ കൊണ്ടു 
മൂടുന്നു. ഭൂമിക്കായി ദൈവം മഴ പെയ്യിക്കുന്നു. 
പര്‍വ്വതങ്ങളില്‍ അവന്‍ പുല്ലുവളര്‍ത്തുന്നു. 

ടൃഗങ്ങള്‍ക്കു ദൈവം ഭക്ഷണം നല്‍കുന്നു. 
പ ക്ഷികളെ അവന്‍ പോറ്റുന്നു. 

10യുദ്ധക്കുതിരകളും ശക്തരായ ഭടന്മാരും അവ 
നെ സന്തോഷിപ്പിക്കുന്നില്ല. 

വിതന്നെ ആരാധിക്കുന്നവരോടു യഹോവ സ 
ന്തുഷ്ടരാകുന്നു. അവന്‍െറ സത്യസ്നേഹത്തി 
ല്‍ വിശ്വാസമുള്ളവരോടു യഹോവ പ്രസാദി 
ക്കുന്നു. 

12യെരുശലേമേ, യഹോവയെ വാഴ്ത്തുക! 
സീയോനേ, നിന്‍െറ ദൈവത്തെ വാഴ്ത്തുക! 

13യെരൂശലേമേ, ദൈവം നിന്‍െറ കവാടങ്ങള്‍ 
ബലപ്പെടുത്തുന്നു. നിന്‍െറ നഗരത്തിലെ ജന 
ത്തെ ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. 

14നിന്‍െറ രാജ്യത്തിനു ദൈവം സമാധാനം 
കെ ശാണ്ടുവന്നു. അതിനാല്‍ നിന്‍െറ ധാന്യം 
ശത്രുക്കള്‍ യുദ്ധത്തില്‍ കവര്‍ന്നെടുക്കയില്ല. നി 
നക്കുഭക്ഷണത്തിനു നിറയെ ധാന്യമുണ്ടാവുക 
യും ചെയ്യും. 

ദൈവം ഭൂമിക്കുകല്ലന നല്‍കുന്നു, ഭൂമി വേഗം 
അനുസരിക്കുന്നു. 

16ഭൂമി കമ്പിളിപോലെ വെളുക്കുംവരെ ദൈ 
വം മഞ്ഞുപെയ്യിക്കുന്നു. ദൈവം തൂമഞ്ഞു പൊ 
ടിപോലെ വിതറിക്കുന്നു. 
17ദൈവം ആകാശത്തുനിന്നും ആലിപ്പഴങ്ങള്‍ 
വീഴിക്കുന്നു. അവനയയ്ക്കുന്ന തണുപ്പിനെ നേ 
രിടാ൯ ഒരുത്തനുമാകില്ല. 

1$അപ്പോള്‍ ദൈവം മറ്റൊരു കല്പന നല്‍കുക 
യും, ചൂടുകാറ്റു വീണ്ടും അടിക്കുകയും ചെയ്യൂ 
ന്നു. മഞ്ഞുരുകുന്നു, ജലമൊഴുകാ൯ തുടങ്ങുന്നു. 

1ദെവം യാക്കോബിനു തന്‍െറ കല്പനകള്‍ 
നല്‍കി. അവന്‍ തന്‍െറ നിയമങ്ങളും ചട്ടങ്ങളും 
യിസ്രായേലിനു നല്‍കി. 

20മറ്റൊരുരാജ്യത്തോടും ദൈവം ഇതു ചെയ്തി 
ട്ടില്ല. മറ്റുജനതകള്‍ക്ക്‌ അവന്‍ നിയമങ്ങള്‍ പഠി 
പ്പിച്ചു കൊടുത്തില്ല. യഹോവയെ സ്തുതി 
ക്കുക! 


























സങ്കീര്‍ത്തനം 148 

യഹോവ വാഴ്ത്തപ്പെടട്ടെ! ഉന്നതങ്ങളിലെ 
ദൂതന്മാരേ, സ്വര്‍ഗ്ഗത്തില്‍നിന്നും യഹോവയെ 
സ്തുതിക്കുക. 

2സര്‍വ്വദുതന്മാരേ, യഹോവയെ സ്തുതിക്കു 
ക! അവന്‍െറ സര്‍വ്വസൈന്യവുമേ, അവനെ 
സ്തുതിക്കുക! 

3സൂര്യചന്ദ്രത്മാരേ, യഹോവയെ സ്തുതിക്കു 
ക! നക്ഷത്രങ്ങളേ, ആകാശത്തിലെ പ്രകാശങ്ങ 
ളേ, അവനെ സ്തുതിക്കുക! 

ദഅത്യുന്നതസ്വര്‍ഗ്ൂമേ, യഹോവയെ വാ 
ഴ്ത്തുക! ആകാശത്തിനുമുകളിലെ ജലമേ, യ 
ഹോവയെ വാഴ്ത്തുക! 

യഹോവയുടെ നാമത്തെ സ്തുതിക്കുക! എ 
ന്തുകൊണ്ടെന്നാല്‍, ഞങ്ങളെല്ലാം ദൈവത്തി 
ന്‍െറ കല്പനയാല്‍ സൃഷ്ടിക്കപ്പെട്ട! 














സങ്കീര്‍ത്തനങ്ങള്‍ 148:6-150:6 


ദൈവം അവയെ ശാശ്വതമായി സൃഷ്ടിച്ചു. 
ഒരിക്കലുമവസാനിക്കാത്ത നിയമങ്ങളും അവന്‍ 
സൃഷ്ടിച്ചു. 

ഭൂമിയിലെ സര്‍വ്വതുമേ, യഹോവയെ സ്തു 
തിക്കുക! സമുദ്രത്തിലെ മഹാജന്തുക്കളേ, യ 
ഹോവയെ സ്തുതിക്കുക. 

അഗ്നി, ആലിപ്പഴം, മഞ്ഞ്‌, പുക, കൊടു 
കാറ്റുകള്‍, ഇവയെല്ലാം ദൈവം നിര്‍മ്മിച്ചു. 

പര്‍വ്ൃതങ്ങളെയും കുന്നുകളെയും ഫലവൃക്ഷ 
ങ്ങളെയും ദേവദാരുവൃക്ഷങ്ങളെയും ദൈവം സൃ 
ഷ്ടിച്ചു. 

10,ാട്ടുമുഗങ്ങളെയും കന്നുകാലികളെയും ഇഴ 
ജന്തുക്കളെയും പക്ഷികളെയും ദൈവം സൃഷ്ടി 
ച്ചു. 











ഭൂമിയിലെ രാജാക്കന്മാരെയും രാജ്യങ്ങളെ 
യും ദൈവം സൃഷ്ടിച്ചു. നേതാക്കളെയും 
ന്യായാധിപന്മാരെയും ദൈവം സൃഷ്ടിച്ചു. 

12യുവാക്കന്മാരെയും യുവതികളെയും ദൈ 
വം സൃഷ്ടിച്ചു. വൃദ്ധരെയും ചെറുപ്പക്കാരെയും 
ദൈവം സൃഷ്ടിച്ചു. 

3യഹോവയുടെ നാമത്തെ വാഴ്ത്തുക! അവ 
നന്‍െറനാമത്തെ എന്നെന്നും ആദരിക്കുക. സ്വര്‍ഗ്ഗ 
ത്തിലും ഭൂമിയിലുമുള്ള സര്‍വ്വതുമേ, അവനെ 
വാഴ്ത്തുക! 

14ദൈവം തന്‍െറജനത്തെ ശക്തരാക്കും. ദൈവ 
ത്തിന്‍െറ ഭക്തരെ മനുഷ്യര്‍ സ്തുതിക്കും. ജനം 
യിസ്രായേലിനെ വാഴ്ത്തും. ദൈവം ആര്‍ക്കു 
വേണ്ടി പോരാടുന്നുവോ അവരാണവര്‍. യ 
ഹോവയെ വാഴ്ത്തുക! 











സങ്കീര്‍ത്തനം 149 

യഹോവയെ സ്തുതിക്കുക. യഹോവ ചെ 
യ്തിരിക്കുന്ന പുതിയ കാര്യങ്ങള്‍ക്കൊരു പുതു 
സ്തോത്രം പാടുക! അവന്‍െറ ഭക്തന്മാരുടെ 
സഭയില്‍ അവന്‍െറ സ്തോത്രം പാടുക. 

തങ്ങളുടെ സ്രഷ്ടാവില്‍ യിസ്രായേല്‍ സ്വ 
യം ആനന്ദിക്കട്ടെ. സീയോന്‍കാര്‍ തങ്ങളുടെ 
രാജാവില്‍ ആനന്ദിക്കട്ടെ. 


616 


നൃത്തം ചെയ്തും തംമ്പുരുമീട്ടിയും കിന്നരം 
വായിച്ചും അവര്‍ യഹോവയെ സ്തുതിക്കട്ടെ. 

യഹോവ തന്‍െറ ജനതയില്‍ സന്തുഷ്ടൻ. 
തന്റെ വിനീതജനത്തിനായി അവനൊര 
ത്ഭൂതം ചെയ്തു. അവനവരെ രക്ഷിച്ചു! 

ടദൈവഭക്തരേ, നിങ്ങളുടെ വിജയത്തിലാ 
ററ്റാദിക്കുക! കിടക്കയിലേക്കു പോയശേഷവും 
സന്തോഷിക്കുക. 

തനുഷ്യര്‍ ദൈവത്തിനു സ്തുതികള്‍ മുഴക്കു 
കയും വാളുകള്‍ കൈയിലെടുക്കുകയും ചെയ്യ 
ട്ടെ. 

7അവര്‍പോയി തങ്ങളുടെ ശത്രുക്കളെ ശിക്ഷി 
ക്കട്ടെ. അവര്‍ പോയി അവരെ ശിക്ഷിക്കട്ടെ. 

ആ രാജാക്കന്മാരുടെയും പ്രമാണിമാരുടെയും 
മേല്‍ ദൈവത്തിന്‍െറ ജനം ചങ്ങലയിടട്ടെ. 

ദൈവത്തിന്‍െറ ഭക്തന്മാര്‍ ദൈവകല്പനപോ 
ലെ അവരെശിക്ഷിക്കും. സകല ദൈവഭക്തന്മാ 
രുമായുള്ളോരേ, അവനെ മഹത്വപ്പെടുത്തുക. 
യഹോവയെ വാഴ്ത്തുക! 





സങ്കീര്‍ത്തനം 150 

യഹോവയെ വാഴ്ത്തുക! ദൈവത്തെ അവ 
നെറ ആലയത്തില്‍ വാഴ്ത്തുക! അവന്‍െറ ശ 
ക്തിയെ സ്വര്‍ഗ്ഗത്തില്‍ വാഴ്ത്തുക! 

2ദൈവത്തിന്‍െറ മഹത്പ്രവൃത്തികളില്‍ അവ 
നെവാഴ്ത്തുക! അവന്‍െറ എല്ലാ മാഹാത്മ്യങ്ങ 
ള്‍ക്കും അവനെ വാഴ്ത്തുക! 

ദകാഹളവും കൊമ്പുംകൊണ്ട ദൈവത്തെ വാ 
ഴ്ത്തുക! വീണയും കിന്നരവും കൊണ്ട്‌ അവനെ 
വാഴ്ത്തുക! 

തംബുരു മീട്ടിയും നൃത്തം ചെയ്തും ദൈവ 
ത്തെ സ്തുതിക്കുക! തന്ത്രിവാദ്യ 

ങ്ങളും പുല്ലാങ്കുഴലും കൊണ്ട്‌ അവനെ സ്തു 
തിക്കുക! 

5കൈത്താളങ്ങള്‍ മുഴക്കി അവനെ സ്തുതി 
ക്കുക. കൈത്താളങ്ങള്‍ ഉറക്കെ മുഴക്കി ദൈവ 
ത്തെ വാഴ്ത്തുക! 

സേര്‍വ്വജീവജാലവുമേ, യഹോവയെ സ്തു 
തിക്കുക! യഹോവയെ സ്തുതിക്കുക! 








617 


സദ്ൃശവാക്യങ്ങള്‍ 


ആമുഖം 

ദാവീദിന്‍റെ പുത്രനായ ശലോമോനന്‍െറ വി 
] വേകപൂര്‍ണ്ണുമായ ഉപദേശങ്ങളാണ്‌ ഈ വാ 
ക്ടുകള്‍. യിസ്രായേലിന്‍െറെറ രാജാവായിരുന്നു 
ശലോമോന്‍. 

മനുഷ്യര്‍ക്കു ജ്ഞാനവും നേരായ മാര്‍ഗ്ഗവും 
പറഞ്ഞുകൊടുക്കുംവിധമാണ്‌ ഈ വാക്കുകള്‍ 
എഴുതപ്പെട്ടിരിക്കുന്നത്‌. ജ്ഞാനോപദേശങ്ങള്‍ 
മനസ്സിലാക്കാന്‍ ഈ വാക്കുകള്‍ അവരെ സഹാ 
യിക്കും. 3തങ്ങളുടെ മനസ്സിനെ നേരായ മാര്‍ഗ്ഗ 
ത്തില്‍ വികസിപ്പിക്കാന്‍ ഈ വാക്കുകള്‍ മനു 
ഷ്യരെ പഠിപ്പിക്കും. സത്യസന്ധതയുടെയും നീ 
തിയുടെയും നന്മയുടെയും നല്ല വഴികള്‍ അ 
വര്‍ പഠിക്കും. ജ്ഞാനസമ്പാദനം ആഗ്രഹിക്കു 
ന്നവര്‍ക്ക്‌ യഥാര്‍ത്ഥജ്ഞാനം പകര്‍ന്നുകൊടു 
ക്കാന്‍ ഈ വാക്കുകള്‍ക്കാവും. ചെറുപ്പക്കാര്‍ 
അറിയേണ്ടത്‌ അവരെ പഠിപ്പിക്കുവാനും പറ 
ഞ്ഞുകൊടുക്കാനും ആ അറിവുകളെങ്ങനെ ഉപ 
യോഗിക്കണമെന്നറിയാനും ഈ വാക്കുകള്‍ ഉപ 
കരിക്കും. ജ്ഞാനികള്‍ക്കുപോലും ഈ വാക്കു 
കള്‍ കേള്‍ക്കാം. അവര്‍ക്ക്‌ കൂടുതല്‍ പഠിക്കാനും 
കൂടുതല്‍ ജ്ഞാനിയാകുവാനും കഴിയും. പ്രശ്ന 
പരിഹാരങ്ങള്‍ക്ക്‌ സാമര്‍ത്ഥൃമുള്ളവര്‍ കുടുതല്‍ 
സാമര്‍ത്ഥ്യം നേടും. 6അപ്പോള്‍, ജ്ഞാനവചന 
ങ്ങളും ഗൂഡ്മാര്‍ത്ഥങ്ങളും മനസ്സിലാക്കാന്‍ അവ 
ര്‍ക്കു കഴിയും. ജ്ഞാനികള്‍ പറയുന്ന കാര്യ 
ങ്ങള്‍ മനസ്സിലാക്കുവാനും അവര്‍ക്കു കഴിയും. 

ഒരു വ്ൃക്തി പ്രാഥമികമായി പഠിക്കേണ്ടത്‌ 
യഹോവയെ ആദരിക്കുകയും അനുസരിക്കുക 
യുമാണ്‌. ആത്യന്തികജ്ഞാനത്തിലേക്കതു നയി 
ക്കുന്നു. എന്നാല്‍ ദുഷ്ടന്മാര്‍ ശിക്ഷണവും സത്യ 
ജ്ഞാനവും വെറുക്കുന്നു. 











തന്‍െറ പുത്രനുള്ള ശലോമോന്‍റെ ഉപദേശം 
“എന്റെറ മകനേ, നിന്‍െറപിതാവു നിന്നെ 
തിരുത്തുമ്പോള്‍ ശ്രദ്ധിക്കുക. അമ്മ പഠിപ്പിക്കു 
ന്ന കാര്യങ്ങള്‍ അവഗണിക്കുകയുമരുത്‌. 9നി 
നെറ മാതാപിതാക്കള്‍ പഠിപ്പിക്കുന്ന കാര്യ 
ങ്ങള്‍, മനുഷ്യരെ കൂടുതല്‍ സുന്ദരനാക്കുന്ന 
സുന്ദരമായ തലപ്പാവോ മനോഹരമായ കഴു 
ത്താഭരണമോ പോലെയാകുന്നു. 


ദുഷ്ടന്മാരോടു ചേരുന്നതിനെതിരെ താക്കീത്‌ 
10എനന്‍െറ മകനേ, * തിന്മ ചെയ്യാനിഷ്ടപ്പെടു 
ന്നവരുണ്ട്‌. നിന്നെക്കൊണ്ടും തിന്മ ചെയ്യിക്കാന്‍ 
അവര്‍ശ്രമിക്കും. അവരെ ശ്രദ്ധിക്കരുത്‌! 1ആ 
ദുഷ്ടന്മാര്‍ പറഞ്ഞേക്കാം, യ 
വരിക! ആരെയെങ്കിലും കൊല്ലാന്‍ പതിയിരി 
ക്കാന്‍ പോകുകയാണു ഞങ്ങള്‍. നിഷ്കളങ്ക 
നായ ഒരുവനെ നമുക്കാക്രമിക്കാം. അയാളെ 











എന്‍െറ മകനേ യുവാവായി വളര്‍ന്നുവരുന്ന ഒരു 
കുമാരനു വേണ്ടി എഴുതിയതാവാം സദ്ൃശവാക്യ 
ങ്ങള്‍. ദൈവത്തെ സ്നേഹിക്കുകയും ആദരിക്കു 
കയും ചെയ്ത്‌ എങ്ങനെ ഉത്ത രവാദിത്വമുള്ള ഒരു 
യുവാവായിത്തീരാം എന്ന്‌ അവനെ പഠിപ്പിക്കുക 
യാണ്‌ ഈ പുസ്തകം. 








നമുക്ക്‌ കൊല്ലാം. അയാളെ നമുക്ക്‌ നരകത്തിലേ 
ക്കയയ്ക്കാം. അയാളെ വധിച്ച്‌ ശവക്കുഴിയി 
ലേക്കയയ്ക്കാം. വളരെ വിലപിടിപ്പുള്ള 
എല്ലാത്തരം സാധനങ്ങളും നമുക്കു മോഷ്ടി 
ക്കാം. ആ വസ്തുക്കള്‍ കൊണ്ട്‌ നമുക്ക്‌ നമ്മുടെ 
ഭവനങ്ങള്‍ നിറയ്ക്കാം. 14അതിനാല്‍ ഞങ്ങളോ 
ടൊപ്പം വന്ന്‌ ഇതൊക്കെ ചെയ്യാന്‍ ഞങ്ങളെ 
സഹായിക്കുക. കിട്ടുന്നതെല്ലാം നമുക്കു പങ്കു 
വയ്ക്കാം. 

15 എന്‍െറ മകനേ, അവരുടെ പിറകെപോക 
രുത്‌. അവരുടെ ജീവിതമാര്‍ഗ്ഗത്തിലേക്ക്‌ ഒരു 
ചുവടുപോലും വയ്ക്കരുത്‌. 1ആ ദുഷ്ടന്മാര്‍ 
എപ്പോഴും തിന്മകള്‍ ചെയ്യാന്‍ തയ്യാറായിരിക്കു 
കയാണ്‌. അവരെപ്പോഴും മനുഷ്യരെ കൊല്ലാ 
നാഗ്രഹിക്കുന്നു. 

പക്ഷികളെ പിടിക്കാന്‍ മനുഷ്യര്‍ വലവിരി 
ച്ചു. എന്നാല്‍പക്ഷികള്‍ കണ്ടുകൊണ്ടിരിക്കെ 
വലവിരിക്കുന്നതുകൊണ്ട്‌ പ്രയോജനമില്ല. 18അ 
ങ്ങനെ ആ ദുഷ്ടന്മാര്‍ മനുഷ്യരെ കൊല്ലാന്‍ 
പതിയിരുന്നു. പക്ഷേ സത്യത്തില്‍ അവര്‍ സ്വ 
ന്തം കെണിയില്‍ വീണ്‌ നശിപ്പിക്കപ്പെടും! 19ആ 
ര്‍ത്തി പിടിച്ചവര്‍ തങ്ങള്‍സമ്പാദിക്കുന്നവകൊ 
ണ്ടു തന്നെ നശിക്കും. 








നല്ല സ്ത്രീ- ജ്ഞാനം 

20ശദ്ധിക്കൂ! മനുഷ്യരെ പഠിപ്പിക്കാന്‍ ജ്ഞാനം 
ശ്രമിക്കുന്നു. തെരുവുകളിലും ചന്തയിലും അവ 
ള്‍ (ജ്ഞാനം) മുറവിളികൂട്ടുന്നു. 22ആള്‍ത്തിരക്കേ 
റിയ തെരുവിലെമൂലകളില്‍ നിന്ന്‌ അവള്‍ വിളി 
ക്കുന്നു. നഗരകവാടങ്ങളുടെ അടുത്തുനിന്ന്‌ ആ 
ളുകളുടെ ശ്രദ്ധ ആകര്‍ഷിക്കാന്‍ അവള്‍ ശ്രമി 
ക്കുന്നു. ജ്ഞാനം പറയുകയാണ്‌. 

22“റവിഡ്ന്ഥികളേ, നിങ്ങളെത്രകാലം മണ്ടത്തര 
ങ്ങള്‍ ചെയ്യും? നിങ്ങളെത്രകാലം ജ്ഞാനത്തെ 
പരിഹസിക്കും? അറിവിനോടുള്ള വെറുപ്പ്‌ നി 
ങ്ങളെത്രകാലം തുടരും? 23എനന്‍െറെ ഉപദേശങ്ങളും 
ശാസനകളും ചെവിക്കൊണ്ടിരുന്നെങ്കില്‍ എനി 
ക്കറിയാമായിരുന്നതെല്ലാം ഞാന്‍ നിങ്ങളോടു 
പറയുമായിരുന്നു. എന്‍െറ അറിവു മുഴുവന്‍ 
നിങ്ങള്‍ക്കു നല്‍കുമായിരുന്നു. 

24“എന്നാല്‍ നിങ്ങള്‍ എന്നെ ശ്രവിക്കാന്‍ കൂട്ടാ 
ക്ക്‌ യില്ല. ഞാന്‍ സഹായിക്കാന്‍ ശ്രമിച്ചു. ഞാന്‍ 
കൈ നീട്ടിയെങ്കിലും നിങ്ങളെന്‍െറെ സഹായം 
നിരസിച്ചു. നിങ്ങള്‍ വകവയ്ക്കാതെ എന്‍െറ 
ഉപദേശങ്ങളെല്ലാം അവഗണിച്ചു. എന്‍െറ വാ 
ക്കുകള്‍ സ്വീകരിക്കാന്‍ നിങ്ങള്‍ വിസമ്മതിച്ചു. 
26അതിനാല്‍ നിങ്ങളുടെ ദുരിതത്തില്‍ ഞാന്‍ 
ചിരിക്കും. നിങ്ങള്‍ക്കു ദുരിതമുണ്ടാകുന്നതു ക 
ണ്ട ഞാനാസ്വദിക്കും! മ്മഹാദുരിതങ്ങള്‍ കൊടു 
കാറ്റുപോലെ നിങ്ങള്‍ക്കു സംഭവിക്കും. പ്രശ്ന 
ങ്ങള്‍ കൊടുങ്കാറ്റുപോലെ നിങ്ങളില്‍ വന്നടി 
ക്കും. സ്വന്തം ദുരിതങ്ങളും ദു:ഖങ്ങളും നിങ്ങള്‍ 
ക്കു വലിയൊരു ഭാരമാകും. 

28“ണതെല്ലാം സംഭവിക്കുമ്പോള്‍നിങ്ങളെന്‍െറെ 
സഹായംതേടും. പക്ഷേ ഞാന്‍ നിങ്ങളെ സഹാ 
യിക്കയില്ല. നിങ്ങള്‍ എന്നെത്തേടുമെങ്കിലും ക 








സദൃശവാക്യങ്ങൾ 1:29-3:15 


ണ്ടെത്തുകയില്ല. നിങ്ങളൊരിക്കലും എന്‍െറ 
ജ്ഞാനം ആഗ്രഹിക്കാത്തതിനാല്‍ ഞാന്‍ നിങ്ങ 
ളെ സഹായിക്കുകയില്ല. യഹോവയെ ഭയക്കാ 
നും ആദരിക്കാനും നിങ്ങള്‍ കൂട്ടാക്കിയില്ല. 3% എ 
ന്‍െറ ഉപദേശവാക്കുകള്‍ കേള്‍ക്കാന്‍ നിങ്ങള്‍ 
കൂട്ടാക്കിയില്ല. നേരായമാര്‍ഗ്ഗം ഞാന്‍ കാട്ടിത്ത 
ന്നപ്പോള്‍ അതും ഗരനിച്ചില്ല.31നിങ്ങള്‍ തോന്നി 
യതുപോലെ ജീവിച്ചു. സ്വന്തം ഉപദേശങ്ങളെ 
നിങ്ങളനുസരിച്ചു. അതിനാലിപ്പോള്‍ സ്വന്തം 
പ്രവൃത്തിയുടെ ഫലം നിങ്ങള്‍ അനുഭവിക്കണം! 
32“ജ്ഞാനത്തെ അനുസരിക്കാന്‍ കൂട്ടാക്കാത്ത 
തിനാല്‍ അവിവേകികള്‍ മരിക്കുന്നു. തങ്ങളുടെ 
ബുദ്ധിശൂന്യത തുടരുന്നതില്‍ അവര്‍ ആനന്ദി 
ക്കുകയും അത്‌ അവരെനശിപ്പിക്കുകയും ചെ 
യ്തു. 33പക്ഷേ എന്നെ അനുസരിക്കുന്നവര്‍ 
സുരക്ഷിതരായി കഴിയും. അയാള്‍ ആശ്വസി 
ക്കും. അവനു തിന്മയെ ഭയപ്പെടേണ്ടതില്ല.” 





ജ്ഞാനത്തെ ശ്രവിക്കുക 
റ എന്‍െറ മകനേ, ഞാന്‍ പറയുന്ന ഇക്കാര്യ 
ങ്ങള്‍ സ്വീകരിക്കുക. എനെറെ കല്പനകള്‍ 
ഓര്‍മ്മിക്കുക. 2ജ്ഞാനത്തെ ശ്രവിക്കുകയും മന 
സ്റ്റിലാക്കാന്‍ പരമാവധി ശ്രമിക്കുകയും ചെയ്യു 
ക. ജ്ഞാനത്തിനു വേണ്ടി മുറവിളികൂട്ടുകയും 
ധാരണാ ശക്തിക്കുവേണ്ടി നിലവിളിക്കുകയും 
ചെയ്യുക. 4ജ്ഞാനത്തെ വെള്ളിയെന്നപോലെ 
തേടുക. മറഞ്ഞിരിക്കുന്ന നിധി എന്നപോലെ 
അതിനെ തേടുക. അങ്ങനെയൊക്കെ ചെ 
യ്താല്‍ നീ യഹോവയെ ആദരിക്കാന്‍ പഠിക്കും. 
നിനക്കു സത്യമായ ദൈവജ്ഞാനമുണ്ടാകും. 
യഹോവ ജ്ഞാനംതരുന്നു. അറിവും ധാര 
ണാശക്തിയും അവന്‍െറ വായില്‍നിന്നും വരു 
ന്നു. "നീതിമാന്മാരും വിശ്വസ്തരുമായവര്‍ക്ക്‌ അ 
വന്‍ സഹായം നല്‍കുന്നു. 8അന്യരോടു നീതി 
കാട്ടുന്നവരെ അവന്‍ സംരക്ഷിക്കുന്നു. തന്‍െറ 
വിശുദ്ധരെ അവന്‍ കാക്കുന്നു. 
9അതിനാല്‍ ദൈവം നിനക്ക്‌ അവന്‍െറ ജ്ഞാ 
നം നല്‍കും. ലം നന്മയും നീതിയും നേരു 
മായത്‌ നീ മനസ്സിലാക്കും. 1ജ്ഞാനം നിന്‍െറ 
ഹൃദയത്തിലേക്കു വരികയും നിന്‍െറ ആത്മാവ്‌ 
അറിവുകൊണ്ടു സന്തോഷിക്കുകയും ചെയ്യും. 
വിജ്ഞാനം നിന്നെസംരക്ഷിക്കുകയും ധാരണാ 
ശക്തി നിന്നെകാക്കുകയും ചെയ്യും. 12ദുഷ്ടരെ 
പ്പോലെയാകുന്നതില്‍നിന്നും ജ്ഞാനവും ധാര 
ണാശക്തിയും നിന്നെ തടയും. പറയുന്ന വാക്കു 
കളില്‍പ്പോലും തിന്മ കലര്‍ന്നവരാണവര്‍. 13അ 
വര്‍ നന്മയെ കൈവിടുകയും ഇപ്പോള്‍ ഇരുട്ടില്‍ 
(പാപം) ജീവിക്കുകയും ചെയ്യുന്നു.4അവര്‍ തെ 
റ്റുചെയ്യുന്നതില്‍ ആഹ്ലാദിക്കുകയും തിന്മയുടെ 
ദുഷിച്ച മാര്‍ഗ്ഗങ്ങള്‍ ആസ്വദിക്കുകയും ചെയ്യു 
ന്നു. അവര്‍ ആശ്രയിക്കാന്‍ കൊള്ളാത്തവരും 
നുണയന്മാരും വഞ്ചകന്മാരുമാകുന്നു. എന്നാല്‍ 
നിന്‍െറ ജ്ഞാനവും ധാരണാശക്തിയും നിന്നെ 
ഇത്തരം കാര്യങ്ങളില്‍ നിന്നെല്ലാം അകറ്റി നിര്‍ 
ത്തും.1ജ്ഞൊനം നിന്നെ അപരിചിതസ്ത്രീയില്‍ 
നിന്നും സംരക്ഷിക്കും. തന്നോടൊപ്പം പാപം 
ചെയ്യാന്‍ മധുരവാക്കുകള്‍ കൊണ്ടു പ്രലോ 
ഭിപ്പിക്കുന്ന ആ അപരിചിതസ്ത്രീയില്‍നിന്നും 
ജ്ഞാനം നിന്നെ രക്ഷിക്കും. 17ചെറുപ്പത്തിലേ 
വിവാഹിതയായെങ്കിലും ഭര്‍ത്താവിനെ ഉപേ 
ക്ഷിച്ചവളാണവള്‍. ദൈവത്തിനു മുമ്പിലുണ്ടാ 
ക്കിയവിവാഹ ഉടമ്പടി മറക്കുന്നവളാണവള്‍. 
ഇപ്പോള്‍ അവളോടൊപ്പം അവളുടെ ഭവന 
ത്തിലേക്കുപോകുന്നത്‌ മരണത്തിലേക്കു നയി 











618 


ക്കുന്നു! നീ അവളെപിന്തുടര്‍ന്നാല്‍, അവള്‍ 
നിന്നെ ശവക്കുഴിയിലേക്കു നയിക്കും! അവള്‍ 
തന്നെ ഒരു ശവക്കുഴിപോലെയാണ്‌. അവളിലേ 
ക്കു പോകുന്ന പുരുഷന്മാര്‍ക്ക്‌ ജീവന്‍ നഷ്‌ടപ്പെ 
ടുകയും അവര്‍മഒരിക്കലും തിരിച്ചുവരാതിരിക്കു 
കയും ചെയ്യുന്നു. 

20നീതിമാന്മാരെ അനുസരിക്കാന്‍ ജ്ഞാനം 
നിന്നെ സഹായിക്കും. നീതിമാന്മാരെപ്പോലെ 
ജീവിക്കാന്‍ ജ്ഞാനം നിന്നെസഹായിക്കും. 21നീ 
തിമാന്മാരും വിശ്വസ്തരുമായവര്‍ തങ്ങളുടെ ദേ 
ശത്തുവസിക്കും. വിശ്വസ്തരായ വിനീതര്‍ക്ക്‌ 
തങ്ങളുടെ ദേശത്തു നിലനില്‍ക്കാം. 2എന്നാല്‍ 
ദുഷ്ടന്മാര്‍ക്ക്‌ സ്വന്തം ദേശം നഷ്‌ടപ്പെടും. നുണ 
പറയുകയും വഞ്ചിക്കുകയും ചെയ്യുന്നവര്‍ ആ 
ദേശത്തു നിന്നും നിഷ്കാസിതരാകും. 


നേരായി ജീവിക്കുന്നതു നിന്‍െറ ജീവിതനേട്ടം 

എന്‍െറമകനേ, എന്‍െറ ഉപദേശങ്ങള്‍ മറക്ക 

രുത്‌. ഞാന്‍ നിന്നോടു പറയുന്നതൊക്കെ 
ഓര്‍മ്മിക്കുക. ഞാ൯ നിനക്കു നല്‍കുന്ന വചന 
ങ്ങള്‍ നിനക്ക്ദീര്‍ഘവും സന്തോഷപ്രദവും കു 
ടുതല്‍ സമാധാനപരവുമായ ജീവിതം നല്‍കും. 

3സ്നേഹിക്കാതിരിക്കരുത്‌. എല്ലായ്‌പ്പോഴും 
വിശ്വസ്തനും സത്യസന്ധനുമായിരിക്കുക. ഇ 
ക്കാര്യങ്ങളെ നിന്‍െറ തന്നെ ഭാഗമാക്കുക. അവ 
കഴുത്തില്‍ കെട്ടിയിടുകയും ഹൃദയത്തിലെഴുതു 
കയും ചെയ്യുക. 4അങ്ങനെ നീ ജ്ഞാനിയാവു 
കയും ദൈവത്തിന്‍റെയും മനുഷ്യരുടെയും പ്രീ 
തി പിടിച്ചുപറ്റുകയും ചെയ്യും. 





യഹോവയില്‍ ആശ്രയിക്കുക 

യഹോവയില്‍ പൂര്‍ണ്ണമായും ആശ്രയിക്കു 
ക! സ്വന്തം അറിവില്‍ ആശ്രയിക്കാതിരിക്കുക. 
നിന്‍െറ പ്രവൃത്തികളിലെല്ലാം ദൈവത്തെ വി 
ചാരിക്കുക. അപ്പോഴവന്‍ നിന്നെസഹായിക്കും. 
"നിന്‍െറ സ്വന്തം ജ്ഞാനത്തില്‍ ഇന്നരുത്‌. പ 
ക്ഷേ യഹോവയെ ആദരിക്കുകയും തിന്മയില്‍ 
നിന്നകന്നു നില്‍ക്കുകയും ചെയുക. “നീയിതു 
ചെയ്താല്‍ അതു നിന്‍െറ ശരീരത്തിന്‌ ഓഷധ 
മോ ഉന്മേഷം പകരുന്ന പാനീയമോ ആയിരി 
ക്കും. 


യഹോവയ്ക്കു സമര്‍പ്പിക്കുക 
9നിന്‍െറ സമ്പത്തുകൊണ്ട്‌ യഹോവയെ ആദ 
രിക്കുക. നിനക്കുള്ള ഏറ്റവും മികച്ചത്‌ അവനു 
നല്‍കുക. 10അപ്പ്പോള്‍ നിനക്ക്‌ ആവശ്യമുള്ളതെ 
ല്ലാം ലഭിക്കും. നിന്‍െറ പത്തായങ്ങളില്‍ ധാന്യം 
നിറയുകയും നിന്‍െറചക്കുകളില്‍ വീഞ്ഞു നിറ 
ഞ്ഞു കവിയുകയും ചെയ്യും. 


യഹോവയുടെ ശിക്ഷ സ്വീകരിക്കുക 

1എനന്‍െറ മകനേ, നീ തെറ്റാണു ചെയ്യുന്നതെ 
ന്ന്‌ യഹോവ ചിലപ്പോള്‍ ചൂണ്ടിക്കാണിക്കും. 
പക്ഷേ ഈ ശിക്ഷയില്‍ കോപിക്കരുത്‌. അതില്‍ 
നിന്നു പഠിക്കാന്‍ ശ്രമിക്കുക. 12എന്തുകൊണ്ടെ 
ന്നാല്‍, യഹോവ താന്‍സ്നേഹിക്കുന്നവരെ തി 
രൂത്തുന്നു. അതെ, താന്‍ സ്നേഹിക്കുന്ന മകനെ 
തിരുത്തുന്നപിതാവിനെപ്പോലെയാണുദൈവം. 








ജ്ഞാനത്തിന്‍െറ അനുഗ്രഹങ്ങള്‍ 
13ജഞാനത്തെ കണ്ടെത്തുന്നവര്‍ വളരെ ആ 
റൂറ്റാദിക്കും. മനസ്സിലാക്കാന്‍ തുടങ്ങുമ്പോള്‍ അ 
യാള്‍ അനുഗുഹീതന്‍. 14ജ്ഞാനത്തില്‍നിന്നും 
ലഭിക്കുന്നലാഭം വെള്ളിയെക്കാളും തങ്കത്തെക്കാ 
ളുംവിശിഷ്ടം! 15“ആഭരണങ്ങളേക്കാള്‍ മൂല്യമേറി 


619 


യതാകുന്നു ജ്ഞാനം. നിനക്കു വേണ്ടതൊന്നും 
ജ്ഞാനത്തോളം മൂല്യമുള്ളതല്ല! 

16ജ്ഞാനം നിനക്ക്‌ ദീര്‍ഘായുസ്സും സമ്പത്തും 
മഹത്വവും നല്‍കുന്നു. ജ്ഞാനികള്‍ സമാധാ 
നത്തിലും ആഹ്ദാദത്തിലും ജീവിക്കും. 18ജീവ 
ന്‍െറ വൃക്ഷംപോലെയാകുന്നു ജ്ഞാനം. അതു 
സ്വീകരിക്കുന്നവര്‍ക്ക്‌ അത്‌ പൂര്‍ണ്ണജീവിതം 
നല്‍കുന്നു. ജ്ഞാനത്തെ മുറുകെ പിടിക്കുന്ന 
വര്‍ക്ക്‌ സത്യമായ ആഹ്ദാദം. 

19യഹോവ ജ്ഞാനംകൊണ്ട്‌ ഭൂമിയെ സൃഷ്ടി 
ച്ചു. യഹോവ അറിവുകൊണ്ട്‌ ആകാശത്തെ 
സൃഷ്ടിച്ചു.2യഹോവ തന്‍െറ അറിവുകൊണ്ട്‌ 
സമുദ്രങ്ങളും നമുക്കു മഴനല്‍കുന്ന മേഘങ്ങളും 
സൃഷ്ടിച്ചു. 

21എന്‍െറമകനേ, ജ്ഞാനം നിന്‍െറ ദൃഷ്ടിയി 
ല്‍നിന്ന്‌ മാറാതിരിക്കട്ടെ! ചിന്തിക്കാനും വിവേ 
ചനത്തോടെ ആലോചിക്കാനുമുള്ള നിന്‍െറ ക 
ഴിവു സംരക്ഷിക്കുക. 2ജ്ഞാനവും ധാരണാശ 
ക്തിയും നിനക്കു ജീവിതം തരികയും അതിനെ 
കൂടുതല്‍ മനോഹരമാക്കുകയും ചെയ്യും. 23അ 
പോള്‍ നീ സുരക്ഷിതനായി ജീവിക്കുകയും 
വീഴ്ചസംഭവിക്കാതിരിക്കുകയും ചെയ്യും. 24കിട 
ക്കുമ്പോള്‍ നിനക്കു ഭയമുണ്ടാകില്ല. വിശ്രമിക്കു 
മ്പോള്‍, നിന്‍െറ ഉറക്കം സമാധാനപരമായിരി 
ക്കും. 28-26നിനക്കുസംഭവിക്കുന്ന ആകസ്മിക ദുര 
ന്തങ്ങളില്‍ ഭയക്കേണ്ടതില്ല. എന്തുകൊണ്ടെന്നാ 
ല്‍, യഹോവ നിനക്കുശക്തി തരികയും സുര 
ക്ഷിതനായി കാക്കുകയും ചെയ്യും. ദുഷ്ടന്മാര്‍ 
നിന്നോടു ചെയ്തേക്കാവുന്ന തിന്മകളിലും ഭയ 
പ്പെടേണ്ട. നിങ്ങള്‍ കെണിയിലകപ്പെടാതെ യ 
ഹോവ കാത്തുകൊള്ളും. 


നേരായി ജീവിക്കുന്നതിനുള്ള ജ്ഞാനം 

2 സഹായം ആവശ്യമുള്ളവര്‍ക്കായി കഴിയു 
മ്പോഴൊക്കെ നന്മ ചെയ്യുക. 2&അയല്‍ക്കാരന്‍ 
എന്തെങ്കിലും ആവശ്യപ്പെട്ടാല്‍, അതു നിന്‍െറ 
കൈവശമുണ്ടെങ്കില്‍ ആ നിമിഷം തന്നെ അത 
യാള്‍ക്കു നല്‍കുക! “നാളെ വന്നു കൊണ്ടുപൊ 
യ്ക്കൊള്ളൂ” എന്നയാളോടു പറയരുത്‌! 

24അയല്‍ക്കാരനെ മുറിവേല്‍പ്പിക്കാന്‍ പദ്ധതി 
ഇടരുത്‌. സ്വന്തം സുരക്ഷിതത്വത്തിനായി നി 
ങ്ങള്‍ അടുത്തു താമസിക്കണം! 

30നല്ല കാരണമില്ലാതെ ആരെയും കോടതി 
കയറ്റരുത്‌. അയാള്‍ നിന്നോടു തെറ്റൊന്നും ചെ 
യ്തിട്ടില്ലെങ്കില്‍ അങ്ങനെ ചെയ്യരുത്‌. 

31ചിലര്‍പെട്ടെന്നു കോപിക്കുകയുംതിന്മ ചെ 
യുകയും ചെയ്യുന്നു. അതുപോലെയാകരുത്‌. 
32എന്തുകൊണ്ടെന്നാല്‍, തിന്മചെയ്യുന്നവരെ യ 
ഹോവ വെറുക്കുന്നു. പക്ഷേ നീതിമാന്മാരെയും 
വിശ്വസ്തരെയും യഹോവ പിന്തുണയ്ക്കുന്നു. 
യഹോവ ദുഷ്ടരുടെ കുടുംബങ്ങള്‍ക്കെതി 
രാണ്‌. പക്ഷേ, നേരായി ജീവിക്കുന്നവരുടെ 
വസതികളെ അവനനുഗ്രഹിക്കുന്നു. 

34ഒരുവ൯ അഹങ്കാരത്തോടെ അന്യരെ പരി 
ഹസിച്ചാല്‍ യഹോവ അവനെ ശിക്ഷിക്കുക 
യും പരിഹസിക്കുകയും ചെയ്യും. എന്നാല്‍ വി 
നീതരോടു യഹോവ കാരുണ്യവാനാകുന്നു. 

3ടവിവേകശാലികള്‍ മഹത്വമാര്‍ന്ന ജീവിതം 
നയിക്കുന്നു. വിഡ്ഡികള്‍ നാണം കെട്ടും ജീവി 
ക്കുന്നു. 

















ജ്ഞാനത്തിന്‍െറ പ്രാധാന്യം 
മക്കളേ, നിങ്ങളുടെ പിതാവിന്‍െറ ഉപദേശ 
ങ്ങള്‍ കേള്‍ക്കുക. 
അതുഗ്രഹിക്കത്തക്കതരത്തില്‍ ശ്രദ്ധിക്കുക! 


സദൃശവാക്യങ്ങൾ 3:16-4:23 


എന്തുകൊണ്ടെന്നാല്‍, ഞാന്‍ നിങ്ങ ളെ 
പഠിപ്പിക്കുന്ന കാര്യങ്ങള്‍ പ്രധാനവും 
നന്മയേറിയതുമാകുന്നു. അതിനാല്‍ എന്‍െറ 
ഉപദേശങ്ങള്‍ ഒരിക്കലും മറക്കരുത്‌. 

ഞാനും ഒരിക്കല്‍ ചെറുപ്പമായിരുന്നു! ഞാ 
നെനന്‍െറെ പിതാവിന്‍െറ കുഞ്ഞുമകനും മാതാ 
വിനന്‍െറ ഏകപുത്രനുമായിരുന്നു. “എന്‍െറ പി 
താവ്‌ എന്നെ ഇക്കാര്യങ്ങള്‍ പഠിപ്പിക്കുകയും 
ചെയ്തു. അദ്ദേഹം എന്നോടു പറഞ്ഞു, “ഞാന്‍ 
പറയുന്നകാര്യങ്ങള്‍ ഓര്‍മ്മിക്കുക. എന്‍െറ കല്പ 
നകള്‍അനുസരിക്കുക. നിനക്കുജീവ൯ ലഭിക്കും. 
ജ്ഞാനവും ധാരണാശേഷിയും നേടുക! എ 
നന്‍െറവാക്കുകള്‍ മറക്കരുത്‌. എപ്പോഴും എന്‍െറ 
ഉപദേശങ്ങള്‍ അനുസരിക്കുക. ജ്ഞാനത്തില്‍ 
നിന്നും അകലരുത്‌. അപ്പോള്‍ ജ്ഞാനം നിന്നെ 
സംരക്ഷിക്കും. ജ്ഞാനത്തെ സ്നേഹിക്കുക, അ 
തു നിന്നെ സംരക്ഷിക്കും.” 

ജ്ഞാനസമ്പാദനത്തിനു നിശ്ചയിക്കുമ്പോ 
ള്‍ത്തന്നെ ജ്ഞാനമാരംഭിക്കുന്നു. അതിനാല്‍ 
ജ്ഞാനസമ്പാദനത്തിന്‌ നിനക്കു സ്വന്തമായു 
ള്ളതെല്ലാം ഉപയോഗിക്കുക! അപ്പോള്‍നീ ജ്ഞാ 
നിയായിത്തിരും. ജ്ഞാനത്തെ സ്നേഹിക്കുക. 
ജ്ഞാനം നിന്നെ മഹാനാക്കുകയും ചെയ്യും. 
ജ്ഞാനത്തെ പരമപ്രധാനമാക്കുക, ജ്ഞാനം നി 
നക്കു മഹത്വംകൊണ്ടുവരികയും ചെയ്യും. 9നിന 
ക്കുണ്ടാകാവുന്ന ഏറ്റവും വിശിഷ്ടവസ്തുവാ 
ണ്‌ ജ്ഞാനം. 

10മകനേ, എന്നെ ശ്രദ്ധിക്കുക. ഞാന്‍ പറയു 
ന്നകാര്യങ്ങള്‍ പ്രവര്‍ത്തിച്ചാല്‍ നിനക്കു ദീര്‍ 
ഘായുസ്സുണ്ടാകും.11ജഞാനത്തെപ്പുറ്റിയാണ്‌ നി 
ന്നെഞാ൯ ഉപദേശിക്കുന്നത്‌. നേര്‍മാര്‍ഗ്ഗത്തിലൂ 
ടെ നിന്നെ ഞാന്‍ നയിക്കുകയാണ്‌. 1ഈ 
മാര്‍ഗ്ഗം പിന്തുടരുക. നിന്‍െറകാലുകള്‍ ഒരു കെ 
ണിയിലും പെടുകയുമില്ല. നിനക്കോടിപ്പോ 
കാം, നീ വീഴുകയില്ല. 13ഈ പാഠങ്ങള്‍ എല്ലാ 
യ്പ്പോഴും ഓര്‍മ്മിക്കുക. ഈ പാഠങ്ങള്‍ ഒരിക്ക 
ലും മറക്കരുത്‌. അവ നിന്‍െറ ജീവനാകുന്നു! 

ദുഷ്ടര്‍ നടക്കുന്ന മാര്‍ഗ്ഗം പിന്തുടരരുത്‌. 
അവരെപ്പോലെയാകാന്‍ ശ്രമിക്കരുത്‌. 14$തിന്മ 
യില്‍ നിന്നകന്നു നില്‍ക്കുക. അതിനന്‍െറയടു 
ത്തേക്കു പോകരുത്‌. അതിനെ വിട്ടുമാറി നേരേ 
പോകുക. 16എന്തെങ്കിലും തിന്മ ചെയ്യുംവരെ 
ദുഷ്ടന്മാര്‍ക്ക്‌ ഉറക്കം വരികയില്ല. അന്യരെ 
ആരെയെങ്കിലും വേദനിപ്പിക്കും വരെ അവര്‍ക്കു 
റക്കം വരികയില്ല. 17തിന്മ ചെയ്യാതെയും അന്യ 
രെവേദനിപ്പിക്കാതെയും അവര്‍ക്കു ജീവിക്കാൻ 
യു പം 

8പുലരിവെട്ടം പോലെയാണു നല്ലവര്‍. സൂ 
ര്യന്‍ ഉദിക്കുകയും പകല്‍ പ്രകാശമാനവും ആ 
ററ്റാദകരവുമാവുകയും ചെയ്യുന്നു. പക്ഷേ, ദു 
ഷ്ടന്മാര്‍ ഇരുണ്ട രാത്രി പോലെയാണ്‌. അവര്‍ 
ഇരുട്ടില്‍ തപ്പിത്തടയുകയും കാണാത്ത വസ്തു 
ക്കളില്‍ തട്ടിവീഴുകയും ചെയ്യുന്നു. 

2എന്‍െറ മകനേ, എന്‍െറ വാക്കുകളെ ശ്രദ്ധ 
യോടെ കേള്‍ക്കുക. എന്‍െറ വാക്കുകളെ അടു 
ത്തറിയുക. 2എനന്‍െറ വാക്കുകളെ നിന്നില്‍നി 
ന്നകറ്റരുത്‌. ഞാന്‍ പറയുന്ന കാര്യങ്ങള്‍ ഓര്‍മ്മി 
ക്കുക. 2 എന്‍െറ ഉപദേശങ്ങള്‍ ശ്രദ്ധാലുക്കള്‍ക്കു 
ജീവന്‍ നല്‍കും. ശരീരത്തിന്‌ ആരോഗ്യം പോ 
ലെയാണ്‌ എന്‍െറ വാക്കുകള്‍. 

23നിന്‍െറ ചിന്തകള്‍ ശ്രദ്ധാപൂര്‍വ്വമാക്കുകയെ 
ന്നതാണ്‌ നിന്നെ സംബന്ധിച്ചിടത്തോളം പരമ 
പ്രധാനം. നിന്‍െറ ചിന്തകളാണ്‌ നിന്‍െറ ജീവി 
തത്തെ നയിക്കുന്നത്‌. 























സദൃശവാക്യങ്ങൾ 4:24-6:15 


24സത്യത്തെ വളച്ചൊടിക്കുകയോ ശരിയല്ലാ 
ത്തകാര്യങ്ങള്‍ പറയുകയോ ചെയ്യരുത്‌. നുണ 
പറയരുത്‌. 25നിനക്കു മുമ്പിലുള്ള നല്ലതും വിവേ 
കപൂര്‍ണ്ണവുമായ ലക്ഷ്യങ്ങളില്‍നിന്നും സ്വയം 
അകലരുത്‌. 2നിന്‍െറ പ്രവൃത്തികളില്‍ വളരെ 
ശ്രദ്ധിക്കുക. നല്ല ജീവിതം നയിക്കുക. 27നേരായ 
മാര്‍ഗ്ഗം-നല്ലതും ശരിയുമായത്‌-വെടിഞ്ഞു നട 
ക്കരുത്‌. എന്നാല്‍ തിന്മയില്‍ നിന്ന്‌ എപ്പോഴും 
അകന്നിരിക്കുക. 








വ്ൃയഭിചരിക്കാതിരിക്കാനുള്ള വിവേകം 
5 എന്‍െറ മകനേ, എന്‍െറ വിവേകപൂര്‍ണ്ണ 

മായ ഉപദേശങ്ങളെ ശ്രദ്ധയോടെ കേള്‍ക്കു 
ക. ഞാന്‍ പറയുന്ന ധാരണയുടെ വചനങ്ങള്‍ 
ശ്രദ്ധിക്കുക.2അപ്പ്പോള്‍ നീ വിവേകപൂര്‍വ്വം ജീ 
വിക്കാന്‍ ഓര്‍മ്മിക്കുകയും നിന്‍െറ വാക്കുകളെ 
സൂക്ഷിക്കുകയും ചെയ്യും. 3മറ്റൊരുവന്‍ സുന്ദരി 
യായൊരു ഭാര്യയുണ്ടായേക്കാം, അവളുടെ ചു 
ണ്ടില്‍നിന്നും മാധുര്യമുള്ളതും ആകര്‍ഷകവുമാ 
യവാക്കുകള്‍ വരുന്നു. പക്ഷേ ഒടുവില്‍ അവള്‍ 
കയ്പും വേദനയുമേ നല്‍കൂ. കടുത്ത വിഷവും 
മൂര്‍ച്ചയേറിയ വാളും പോലെയായിരിക്കുമത്‌! 
ടഅവള്‍ മരണത്തിലേക്കു നയിക്കുന്ന ഒരു പാത 
പോലെയാകുന്നു. അവള്‍ നിന്നെനേരിട്ടു പാ 
താളത്തിലേക്കു നയിക്കും! അവളുടെ പിറകേ 
പോകരുത്‌! അവള്‍ക്കുശരിയായ ee 
ട്ടിരിക്കുന്നു. അവള്‍ക്കതറിയുകയുമില്ല. സൂക്ഷ്‌ 
ക്കുക! ജീവനിലേക്കുള്ള വഴിയേ പോവുക! 














വ്യഭിചാരം നാശകരം 

?അതിനാല്‍മക്കളേ, എന്നെശ്രദ്ധിക്കുക. ഞാന്‍ 
പറയുന്ന വാക്കുകള്‍ മറക്കരുത്‌. &വ്ൃഭിചാരപാ 
പം ചെയ്യുന്ന സ്ത്രീയില്‍നിന്നും അകന്നുനില്‍ 
ക്കുക. അവളുടെ വീട്ടുപടിക്കല്‍പ്പോലും പോക 
രുത്‌. 9നീ അവിടെ പോയാല്‍ നിനക്കു ലഭിക്കേ 
ണ്ടമഹിമ അന്യര്‍ക്കു ലഭിക്കും. വര്‍ഷങ്ങള്‍ നീ 
കഠിനമായി പ്രവര്‍ത്തിച്ചതിന്‍െറെയൊക്കെ ഫല 
ങ്ങള്‍ അപരിചിതന്‍ കൊണ്ടുപോകും. നിന്‍െറ 
ധനം മുഴുവന്‍ നീ അറിയാത്തവര്‍ കൊണ്ടുപോ 
കും. നിന്‍െറ അദ്ധ്വാനഫലം അനൃര്‍ക്കു കിട്ടും. 
1അവസാനം, നിന്‍െറ ആരോഗ്യവും നിന്‍െറ 
വസ്തുവകകളും സ്വയം നശിപ്പിച്ചതില്‍ നീ 
വ്യസനിക്കും.12-1.3അപ്പോള്‍ നീപറയും, “ഞാനെ 
ന്തുകൊണ്ടെനെറ മാതാപിതാക്കള്‍ക്കു ചെവി 
കൊടുത്തില്ല? എന്തുകൊണ്ട്‌ ഞാനെനന്‍െറ ഗുരു 
ക്കന്മാരെ വകവച്ചില്ല? അച്ചടക്കം പാലിക്കാന്‍ 
ഞാന്‍ ഒരിക്കലും കൂട്ടാക്കിയില്ല. തിരുത്തപ്പെ 
ടാന്‍ ഞാന്‍ ഒരിക്കലും കൂട്ടാക്കിയില്ല? 4അതിനാ 
ല്‍ ഞാനിപ്പോള്‍ മനുഷൃര്‍ക്കുണ്ടാകാവുന്ന എ 
ല്ലാത്തരം ദുരിതങ്ങളും അനുഭവിച്ചു കഴിഞ്ഞു. 


1” 


എല്ലാവര്‍ക്കും അതെല്ലാമറിയുകയും ചെയ്യാം! 








സ്വന്തം ഭാര്യയെ അനുഭവിക്കുക 

15-16്വ്വന്തം കിണറ്റില്‍ നിന്നൊഴുകുന്ന വെ 
ള്ളമേകുടിയ്ക്കാവൂ. നിന്‍െറകിണറ്റിലെ വെള്ളം 
തെരുവിലേക്കൊഴുകാതെ നോക്കുക. സ്വന്തം 
ഭാര്യയുമായി മാത്രമേ ലൈംഗികബന്ധം പാടു 
ള്ളൂ. സ്വന്തം വീടിനു വെളിയിലുള്ള കുട്ടികളു 
ടെ പിതാവാകരുത്‌. 17നിന്‍െറ കുട്ടികള്‍ നിന്റ 
തുമാത്രമായിരിക്കണം. നിന്‍െറ വീട്ടിനുപുറത്തു 
ളവരുമായി അവരെ പങ്കുവയ്ക്കരുത്‌. 18അതി 
നാല്‍ സ്വന്തം ഭാര്യയില്‍ സന്തോഷിക്കുക. ചെ 
റുപ്പമായിരുന്നപ്പോള്‍ നീ വിവാഹം കഴിച്ചവ 





620 


ളെ അനുഭവിക്കുക. 9അവള്‍ സുന്ദരിയായൊരു 
മാന്‍പേടയെപ്പോലെ, മനോജ്ഞയായ മാന്‍കു 
ട്ടിയെപ്പോലെയാകുന്നു. അവളുടെ സ്നേഹം 
നിന്നെപൂര്‍ണ്ണമായും സന്തോഷിപ്പിക്കടുെ. അവ 
ളുടെ സ്നേഹം എപ്പോഴും നിന്നെ മത്തുപിടി 
പ്പിക്കട്ടെ. 22അതിനാല്‍ മറ്റൊരുവളുടെ കൈകളി 
ലേക്കു ചാഞ്ചാടിപ്പോകരുത്‌. 

മിനിറ പ്രവൃത്തികളെല്ലാം യഹോവ വ്യ 
ക്തമായി കാണുന്നു. നീയെവിടെപ്പോകുന്നുവെ 
ന്നു യഹോവകാണുന്നു.22ദുഷ്ടന്‍െറ പാപങ്ങള്‍ 
അവനെ കുടുക്കും. അവന്‍െറ പാപങ്ങള്‍ അവ 
നെ ബന്ധിക്കുന്ന കയറുകള്‍ പോലെയാകും. 
23അച്ചടക്കം പാലിക്കാത്തതിനാല്‍ ആ ദുഷ്ടന്‍ 
മരിക്കും. സ്വന്തം ആശകളില്‍ അവന്‍ കുടുങ്ങും. 








കടം വാങ്ങാന്‍ സഹായിക്കു 
ന്നതിലെ അപകടങ്ങള്‍ 

എന്‍െറ മകനേ, മറ്റൊരുവന്‍റെ കടത്തിന്‌ 

ഉത്തരവാദിയാകാതിരിക്കുക. മടക്കിക്കൊടു 
ക്കാന്‍ കഴിയാത്ത ഒരുവന്‍െറ കടം വീട്ടാമെന്നു 
നീ വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ? മറ്റൊരാളുടെ 
കടത്തിന്‌ നീ ജാമൃക്കാരനായിട്ടുണ്ടോ? 2എങ്കി 
ല്‍ നീ കുടുങ്ങിയിരിക്കുന്നു! നിന്‍െറ വാക്കുകള്‍ 
തന്നെ നിന്നെകുടുക്കി! 3നീ അയാളുടെ കരുത്തി 
നു കീഴിലാണ്‌. അതിനാല്‍ അയാളുടെയടുത്തു 
പോയി സ്വയം മോചിപ്പിക്കുക. നിന്നെ കട 
ത്തില്‍നിന്നും മോചിപ്പിക്കാന്‍ അയാളോടു യാ 
ചിക്കുക. 4വിശ്രമിക്കാനോ ഉറങ്ങാനോ പോലും 
കാക്കരുത്‌.ട്വേട്ടക്കാരനില്‍നിന്നും രക്ഷപ്പെടുന്ന 
മാനിനെപ്പോലെ, കെണിയില്‍നിന്നും പറന്നു 
യരുന്ന പക്ഷിയെപ്പോലെ, ആ കുരുക്കില്‍നി 
ന്നും നീ നിന്നെത്തന്നെ രക്ഷപ്പെടുത്തുക. 


അലസനാകുന്നതിലെ അപകടം 

തടിയാ, നീ ഉറുമ്പിനെപ്പോലെയാകണം. ഉ 
റുമ്പ്‌ എന്തുചെയുന്നുവെന്നു കാണുക. ഉറുമ്പി 
ല്‍നിന്നും പഠിക്കുക. "ഉറുമ്പിനു ഭരണാധിപനി 
ല്ല, യജമാനനില്ല, നേതാവില്ല. പക്ഷേ വേനല്‍ 
ക്കാലത്ത്‌ ഉറുമ്പുകള്‍ അതിന്‍െറ ഭക്ഷണം ശേഖ 
രിക്കുന്നു. ഉറുമ്പ്‌ അതിന്‍െറ ഭക്ഷണം സമ്പാദി 
ക്കുന്നു. മഴക്കാലത്ത്‌ വേണ്ടത്ര ആഹാരം അതിനു 
ണ്ടാവുകയും ചെയ്യുന്നു. 

തടിയാ, നീയെത്രനേരം അവിടെ കിടക്കും? 
നീയെപ്പോഴാണ്‌ വിശ്രമത്തില്‍ നിന്നും ഉണരു 
ക? 10മട യന്‍ പറയുന്നു, “എനിക്കൊരല്പം കൂടി 
മയങ്ങണം. അല്പനേരംകൂടി ഞാന്‍ കിടന്നു വി 
ശ്രമിക്കും.” പക്ഷേ അവന്‍ ഉറങ്ങിക്കൊണ്ടേയി 
രിക്കും. അയാള്‍ കൂടുതല്‍ കൂടുതല്‍ ദരിദ്രനായി 
ത്തീരുന്നു. താമസിയാതെ അയാള്‍ക്കൊന്നുമി 
ല്ലാതാകും! എല്ലാം ഒരു കള്ളന്‍ വന്നു കവര്‍ന്നതു 
പോലെയാകും. 


ദുഷ്ടന്‍ 

മദ്ുഷ്ടനും വിലകെട്ടവനുമായഒരുവ൯ നുണ 
കളും അപവാദങ്ങളും പരത്തുന്നു. 13അയാള്‍ 
കണ്ണുചിമ്മുകയും കൈകളും കാലുകളും 
കൊണ്ട മനുഷ്യരെ വഞ്ചിക്കാന്‍ അടയാളങ്ങള്‍ 
കാണിക്കുകയും ചെയ്യുന്നു. 14അയാള്‍ ദുഷ്ടനാ 
കുന്നു. എല്ലായ്‌പ്പോഴും തിന്മ ആസൂത്രണം ചെ 
യുകയാണയാള്‍. എല്ലായിടവും അയാള്‍ കൂഴ 
പ്പങ്ങളുണ്ടാക്കുന്നു.15“പക്ഷേ അയാള്‍ ശിക്ഷിക്ക 
പ്പെടും. പെട്ടെന്ന്‌ ദുരന്തം ആഞ്ഞടിക്കും. 


621 


അയാള്‍ പെട്ടെന്ന്‌ നശിപ്പിക്കപ്പെടും! അയാളെ 
രക്ഷിക്കാന്‍ ആരുമുണ്ടാകുകയില്ല! 


യഹോവ വെറുക്കുന്ന ഏഴു കാര്യങ്ങള്‍ 

1യഹോവ ഈ ആറു കാര്യങ്ങള്‍, അല്ല ഏഴ്‌, 
വെറുക്കുന്നു: 

17അഹങ്കാരം സ്ഫുരിക്കുന്ന കണ്ണുകള്‍, നുണ 
പറയുന്ന നാവുകള്‍, നിഷ്കളങ്കരെ വധിക്കുന്ന 
കൈകള്‍, 

18തിന്മകളാസൂത്രണം ചെയുന്ന ഹൃദയങ്ങള്‍, 
ദുഷ്ടതയിലേക്കോടുന്ന പാദങ്ങള്‍, 

19നുണ പറയുകയും കോടതിയില്‍ കുള്ളസ്സാ 
ക്ഷി പറയുകയും ചെയ്യുന്ന മനുഷ്യര്‍, തര്‍ക്കങ്ങ 
ളുണ്ടാക്കി। മറ്റുള്ളവരെ തമ്മിലടിപ്പിക്കുന്നവന്‍. 

20 എനന്‍െറമകനേ, നിന്‍െറ പിതാവിന്‍െറ കല്ല 
നകള്‍ ഓര്‍മ്മിക്കുക. അമ്മയുടെ ഉപദേശങ്ങള്‍ 
മറക്കുകയുമരുത്. 21അവരുടെ വാക്കുകള്‍ 
എപ്പോഴും ഓര്‍മ്മിക്കുക- അതു കഴുത്തില്‍ കെട്ടി 
ത്തൂക്കുകയും ഹൃദയത്തില്‍ സൂക്ഷിക്കുകയും 
ചെയ്യുക. 2നീ പോകുന്നിടത്തൊക്കെ അവരു 
ടെ ഉപദേശങ്ങള്‍ നിന്നെ നയിക്കും. നീ ഉറങ്ങു 
മ്പോള്‍ അവര്‍ നിന്നെ കാത്തുകൊള്ളും. നീ 
ഉണരുമ്പോള്‍ അവര്‍ നിന്നോടു സംസാരിക്കുക 
യും മാര്‍ഗ്ഗനിര്‍ദ്ദേശം തരികയും ചെയ്യും. 

2മ3നിന്‍റെറ മാതാപിതാക്കളുടെ കല്പനകളും ഉ 
പദേശങ്ങളും നിനക്കു ശരിയായ പാത കാട്ടിത്ത 
രുന്ന പ്രകാശം പോലെയാണ്‌. ജീവിതത്തിലേ 
ക്കുള്ള പാതയില്‍ അവ നിന്നെ തിരുത്തുകയും 
പരിശീലിപ്പിക്കുകയും ചെയ്യും. 2ദുഷ്ടസ്ത്രീ 
യുടെ അടുത്തേക്കു പോകുന്നതില്‍നിന്നും അവ 
രുടെ പ്രബോധനങ്ങള്‍ നിന്നെ തടയുന്നു. ഭര്‍ 
ത്താവിനെ ഉപേക്ഷിച്ചവളുടെ മധുരവാക്കുക 
ളില്‍ നിന്നും അവരുടെവാക്കുകള്‍ നിന്നെ സംര 
ക്ഷിക്കും.25അവള്‍ സുന്ദരിയായിരിക്കാം. പക്ഷേ 
ആസനന്ദര്യം നിന്‍െറ ഉള്ളിലെരിയാനും പ്രലോ 
ഭിപ്പിക്കാനുമിടയാകാതിരിക്കട്ടെ. അവളുടെ ക 
ണ്ടുകൾ നിന്നെ പിടികൂടാതിരിക്കട്ടെ.24ഒരു വേ 
ശ്യയുടെ വില ഒരു അപ്പക്കഷണത്തോളം ആ 
കാം. എന്നാല്‍ അന്യന്‍െറ ഭാര്യ നിന്‍െറ ജീവി 
തം തന്നെ വിലയായി എടുത്തേക്കാം! 

മ7സ്വന്തം ശരീരത്തിലേക്കു തീയെറിയുന്നവ 
ന്‍െറ വസ്ത്രങ്ങള്‍ കരിയും. 28എരിയുന്ന കല്‍ക്ക 
രിയിലൂടെ നടക്കുന്നവനന്‍െറ പാദങ്ങള്‍ പൊ 
ള്ളും! ്അന്യനന്‍െറ ഭാര്യയോടൊത്തുറങ്ങുന്ന ഏ 
തൊരുവന്‍െറെ കാര്യവും അങ്ങനെതന്നെ. 
അയാള്‍ അനുഭവിക്കേണ്ടിവരും. 

30-31വിശപ്പു കൊണ്ട ഒരുവന്‍ ഭക്ഷണം മോ 
ഷ്ടിച്ചേക്കാം. അയാള്‍പിടിക്കപ്പെട്ടാല്‍ മോഷ്ടി 
ചൃതിന്‍െറ ഏഴിരട്ടി അയാള്‍ നല്‍കേണ്ടിവരും. 
അയാള്‍ക്കുള്ള സര്‍വ്വത്തിന്‍െറയും വിലവരും 
അത്‌! എന്നാല്‍ അതറിയാവുന്ന മറ്റുള്ളവര്‍ക്ക്‌ 
അയാളോടുള്ള ആദരവു പൂര്‍ണ്ണമായും നഷ്ട 
പ്ലെടുന്നില്ല. 

32എന്നാല്‍ വൃഭിചാരപാപം ചെയ്യുന്നവന്‍ 
ബോധശൂന്യന്‍. അവന്‍ സ്വയം നശിപ്പിക്കുക 
യാണ്‌. അവന്‍ സ്വന്തം നാശത്തിനു കാരണ 
മാകുന്നു! 33മനുഷ്യര്‍ക്ക്‌ അയാളോടുള്ള ആദരവു 
പൂര്‍ണ്ണമായും നശിക്കുന്നു. ആ നാണക്കേട്‌ ഒരി 
ക്കലും മായുകയുമില്പ. 3സ്ത്രീയുടെ ഭര്‍ത്താവ്‌ 
അസൂയാലുവാകും. ആ ഭര്‍ത്താവ്‌ വളരെ കോ 
പിക്കും. അയാളെ ശിക്ഷിക്കാന്‍ ആ ഭര്‍ത്താവ്‌ 
ആകുന്നതെന്തും ചെയ്യും.33അയാളുടെ കോപം 
തണുപ്പിക്കാന്‍ എത്ര പണം കൊടുത്താലും സാ 
ധ്യമല്ല. 














സദൃശവാക്യങ്ങൾ 6:16-7:23 


ജ്ഞാനം നിന്നെ വ്യഭിചാരത്തില്‍ 
നിന്നും രക്ഷിക്കും 
എന്റെറ മകനേ, എന്‍െറ വാക്കുകളോര്‍മ്മി 
ക്കുക. ഞാന്‍ നിനക്കുതരുന്നകല്ലപനകള്‍ മറ 
ക്കാതിരിക്കുക. 2എന്‍െറെറ കല്ലനകളനുസരിക്കുക. 
നിനക്കു ജീവന്‍ ലഭിക്കുകയും ചെയ്യും. എന്‍െറ 
ബോധനത്തെ നിന്‍െറ ജീവിതത്തിലെ പരമപ്ര 
ധാന കാര്യമാക്കുക. 3എന്‍െറ കല്പനകളെയും 
ഉപദേശങ്ങളെയും എപ്പോഴും നിന്നോടൊപ്പമാ 
ക്കുക. നിന്‍െറ വിരലുകളില്‍ അവ ചുറ്റിയിടുക. 
നിന്‍െറ ഹൃദയത്തില്‍ അവ എഴുതിവയ്ക്കുക. 
ജ്ഞാനത്തെ ഒരു സഹോദരിയെപ്പോലെ കരു 
തുക. ധാരണാശക്തിയെ നിന്‍െറ കുടുംബത്തി 
നെറ ഭാഗമാക്കുക. അപ്പോഴത്‌ നിന്നെ അന്യ 
സ്ത്രീകളില്‍നിന്നും സംരക്ഷിക്കും. അവ നിന്നെ 
പാപത്തിലേക്കു നയിച്ചേക്കാവുന്ന അവരുടെ 
മുദുവാക്കുകളില്‍നിന്നും സംരക്ഷിക്കും. 
ഒരുദിവസം ഞാന്‍ ജനാലയിലൂടെ പുറത്തേ 
ക്കുനോക്കിയപ്പോള്‍ ചെറുപ്പക്കാരായ ധാരാളം 
വിഡ്ഡികളെ കണ്ടു. വളരെബോധശൂന്യനായ 
ഒരു ചെറുപ്പക്കാരനെയും ഞാ൯കണ്ടു. “അയാള്‍ 
ചന്തസ്ഥലത്തുകൂടി ഒരു ചീത്തസ്ത്രീയുടെ വീ 
ടിനെ ലക്ഷ്യമാക്കി നടന്നു. $#അപ്പോള്‍ ഏതാണ്ട 
ഇരുണ്ടിരുന്നു-സൂര്യന്‍ അസ്തമിക്കാറായിരുന്നു. 
രാത്രി തുടങ്ങുകയായിരുന്നു. 10സ്ത്രീ അയാളെ 
കാണാന്‍ വീടിനു പുറത്തേക്കുവന്നു. അവള്‍ 
ഒരു വേശ്യയെപ്പോലെ വസ്ത്രം ധരിച്ചിരുന്നു. 
ചെറുപ്പക്കാരനു വേണ്ടി അവള്‍ക്ക്‌ ചിലപദ്ധതി 
കള്‍ ഉണ്ടായിരുന്നു. 1അവള്‍ മദാലസയും തോ 
ന്ന്യാസക്കാരിയുമായിരുന്നു. അവള്‍ വീട്ടില്‍ 
നില്‍ക്കാന്‍ പോവുകയായിരുന്നില്ല! അവള്‍ 
തെരുവിലൂടെ നടന്നു. അവള്‍ എല്ലായിടവും 
കുഴപ്പം തേടിനടന്നു. 3അവള്‍ യുവാവിനെ 
പിടികൂടുകയും ചുംബിക്കുകയും ചെയ്തു.ഒരു 
നാണവും കൂടാതെ അവള്‍ അവന്‍െറ കണ്ണിലേ 
ക്കു നോക്കി പറഞ്ഞു, 14“ഞാ൯ ഇന്നൊരു സമാ 
ധാനബലിയര്‍പ്പിച്ചു. വാഗ്ദാനം ചെയ്തതു 
ഞാന്‍ സിക്കു ചെയ്തു. 15ഇപ്പോഴെ 
നിക്ക്‌ ധാരാളം ഭക്ഷണമുണ്ട്‌. അതിനാലാണു 
ഞാന്‍ നിന്നെ എന്നോടൊപ്പം ക്ഷണിക്കാന്‍ 
വന്നത്‌. ഞാന്‍ നിന്നെ വളരെ പരതി. ഇപ്പോള്‍ 
നിന്നെ ഞാന്‍ കണ്ടുപിടിച്ചു. ഞാനെന്‍റെ 
കിടക്കയില്‍ നല്ല വിരിപ്പുകള്‍ വിരിച്ചു. ഈജി 
പ്തില്‍ നിന്നുള്ള മനോഹരമായ വിരിപ്പുകളാ 
ണവ. 17എനന്‍െറ കിടക്കയില്‍ ഞാന്‍ സുഗന്ധദ്ര 
വ്യവും പൂശി. മൂരും അകിലും ലവംഗവുമൊ 
ക്കെ അത്ഭുതകരമായ ഗന്ധം പരത്തുന്നു! 18വരൂ, 
നമുക്കു രാത്രി മുഴുവനും ആഹ്ലാദത്തോടെ ചെ 
ലവഴിക്കാം. ഉദയംവരെ നമുക്കു സ്നേഹത്തില്‍ 
മുഴുകാം. എന്‍െറ ഭര്‍ത്താവു വ്യാപാരസംബ 
ന്ധമായി ദൂരെ പോയിരിക്കുകയാണ്‌. 20ദീര്‍ഘ 
യാത്രയ്ക്കാവശ്യമായത്ര പണവും കൊണ്ടാണ 
യാള്‍ പോയിരിക്കുന്നത്‌. രണ്ടാഴ്ചയ്ക്കകം 
അയാള്‍ മടങ്ങിവരില്ല.” 
മ്യുവാവിനെ (൨ ലോഭിപ്പിക്കാന്‍ സ്ത്രീ ആ 
വാക്കുകളുപയോഗിച്ചു. അവളുടെ മൃദുലവാക്കു 
കള്‍ അയാളെ കെണിയില്‍ വീഴത്തി. 22 യുവാവ്‌ 
അവളെ പിന്തുടര്‍ന്ന്‌ കെണിയിലേക്കുപോയി. 
അയാള്‍അറവുശാലയിലേക്കു നയിക്കപ്പെടുന്ന 
കാളയെപ്പോലെയും കെണിയിലേക്കു നടക്കു 
ന്ന മാനിനെപ്പോലെയും ആയിരുന്നു. 2വേടന്‍ 
അതിന്‍െറ ഹൃദയത്തിലൂടെ തുളച്ചുകടത്താ൯ 
അമ്പുമായി ഇരിക്കുകയാണ്‌. വലയിലേക്കു പറ 
ന്നുകയറുന്ന പക്ഷിയെപ്പോലെയായിരുന്നു ആ 






































സദൃശവാക്യങ്ങൾ 7:24-8:36 


യുവാവ്‌. താനകപ്പെട്ട അപകടത്തെപ്പറ്റി അവ 
നറിയുന്നില്ല.” 

24ഇനി, മക്കളേ, എന്നെശ്രദ്ധിക്കുക.ഞാ൯ന്‍ പറ 
യൂന്നവാക്കുകള്‍ ശ്രദ്ധിച്ചു കേള്‍ക്കുക. 25ഒരു 
ദുഷ്ടസ്ത്രീയാല്‍ വശീകരിക്കപ്പെട്ട അവളുടെ 
പാതയെ പിന്‍പറ്റരുത്‌. 2 അവള്‍ ധാരാളം പൂരു 
ഷന്മാരെ വീഴ്ത്തിയിരിക്കുന്നു. നിരവധി പുരു 
ഷന്മാരെ അവള്‍ നശിപ്പിച്ചിരിക്കുന്നു. 2അവളു 
ടെ വീട നരകമാണ്‌. അവളുടെ മാര്‍ഗ്ഗം നേരേ 
മരണത്തിലേക്കാണു നയിക്കുന്നത്‌. 


ജ്ഞാനം, നല്ല സ്ത്രീ 
ശ്രദ്ധിക്കൂ! ജ്ഞാനവും ധാരണാശക്തിയും 
നിങ്ങളുടെ ശ്രദ്ധക്ഷണിക്കുന്നു. 

കുന്നിന്‍മുകളിലെ നാല്‍ക്കവലകളില്‍ പാത 
യോരത്തവര്‍ നില്‍ക്കുന്നു. 

നഗരകവാടത്തിനരികില്‍ അവര്‍ നില്‍ക്കു 
ന്നു. തുറന്ന വാതിലുകളില്‍ നിന്ന്‌ അവര്‍ വിളി 
ക്കുന്നു. 

ജ്ഞാനം പറയുന്നു, “മനുഷ്യരേ, ഞാന്‍ നി 
ങ്ങളോടാഹ്വാനം ചെയ്യുന്നു. 

ടനിങ്ങള്‍ഭോഷന്മാരെങ്കില്‍,വിവേകിയാകാന്‍൯ 
പഠിക്കുക. അവിവേകികളേ! മനസ്സിലാക്കാന്‍ 
പഠിക്കൂ. 

ശ്രദ്ധിക്കുക! ഞാന്‍ പഠിപ്പിക്കുന്ന കാര്യങ്ങള്‍ 
പരമ പ്രധാനം. ശരിയായ കാര്യങ്ങള്‍ ഞാന്‍ 
നിങ്ങളോടു പറയുന്നു. 

എനന്‍െറവാക്കുകള്‍ സത്യമാകുന്നു. ദുഷ്ടനു 
ണകളെ ഞാന്‍ വെറുക്കുന്നു. 

ഞാന്‍ പറയുന്ന കാര്യങ്ങള്‍ നേരാകുന്നു. 
എന്‍െറ വാക്കുകളില്‍ ഒന്നും വ്യാജമോ തെറ്റോ 
അല്ല. 

മനസ്സ്സിലാക്കുന്നവന്‍ ഇവയെല്ലാം സുവ്യക്ത 
മാണ്‌. അറിവുള്ളവന്‍ ഇതൊക്കെ മനസ്സിലാ 
ക്കുന്നു. 

10എന്‍റെറ ശിക്ഷണം സ്വീകരിക്കുക. അത്‌ 
വെള്ളിയെക്കാളും തങ്കത്തെക്കാളും വിലയേറി 
യതാണ്‌. 

വതുത്തുകളെക്കാള്‍ വിലയേറിയതാണു ജ്ഞാ 
നം. ഒരു വ്യക്തിക്കാഗ്രഹിക്കാവുന്ന എന്തിനെ 


പ; 


ക്കാളും വിലയേറിയതാണത്‌. 


ജ്ഞാനം എന്തു ചെയ്യുന്നു 

12“ഞാന്‍ ജ്ഞാനമാകുന്നു. നല്ല ന്യായത്തില്‍ 
ഞാന്‍ വസിക്കുന്നു. അറിവിലും നല്ല പദ്ധതിക 
ളിലും നിനക്കെന്നെ കണ്ടെത്താം. 

3തഹോവയെ ആദരിക്കുന്നവന്‍ തിന്മയെ 
വെറുക്കുന്നു. ഞാന്‍ (ജ്ഞാനം) അഹങ്കാരത്തെ 
യും അന്യരെക്കാള്‍ ശ്രേഷ്ഠന്‍ ചമയുന്നവരെ 
യും വെറുക്കുന്നു. ദുഷ്ടമാര്‍ഗ്ഗങ്ങളെയും നുണ 
പറയുന്ന വായകളെയും ഞാന്‍ വെറുക്കുന്നു. 

14എന്നാല്‍ നല്ല തീരുമാനങ്ങളെടുക്കാനും നീ 
തിന്യായവിധിക്കുമുള്ള കഴിവ്‌ ഞാന്‍ ജനത്തി 
നുനല്‍കുന്നു. ധാരണാശക്തിയും കരുത്തും 
ഞാന്‍ നല്‍കുന്നു. 

രാജാക്കന്മാര്‍ ഭരണത്തിന്‌ എന്നെ ഉപയോ 
ഗിക്കുന്നു. ഭരണാധികാരികള്‍ നിയമങ്ങള്‍ നട 
ത്താനും എന്നെ ഉപയോഗിക്കുന്നു. 

16ഭൂമിയിലെ എല്ലാ ഭരണാധിപന്മാരും തന്‍െറ 
ജനത്തെ ഭരിക്കാന്‍ എന്നെ ഉപയോഗിക്കുന്നു. 

17എന്നെ സ്നേഹിക്കുന്നവരെ ഞാന്‍ സ്നേ 
ഹിക്കുന്നു. കഷ്ടപ്പെട്ടു തേടുന്നവര്‍ക്ക്‌ എന്നെ 
കണ്ടെത്താനാവും. 


622 


18ധനവും മഹിമയും നല്‍കാന്‍ എനിക്കു ക 
ഴിയും. യഥാര്‍ത്ഥ ധനവും വിജയവും ഞാന്‍ 
നല്‍കുന്നു. 

19ഞാന്‍൯ തരുന്നവ തങ്കത്തെക്കാള്‍ ശ്രേഷ്ഠം. 
എന്‍െറ സമ്മാനങ്ങള്‍ ശുദ്ധമായ വെള്ളിയെ 
ക്കാള്‍ ശ്രേഷ്ഠം. 

മിമനുഷ്യരെ ഞാന്‍ നേരായ മാര്‍ഗ്ഗത്തിലൂടെ 
നയിക്കുന്നു. ശരിയായ ന്യായവിധിയുടെ മാര്‍ 
ഗുത്തിലൂടെ ഞാനവരെ നയിക്കുന്നു. 

21'എന്നെ സ്നേഹിക്കുന്നവര്‍ക്ക്‌ ഞാന്‍ സമ്പ 
ത്തുനല്‍കുന്നു. അതെ, അവരുടെ വസതികളില്‍ 
ഞാന്‍ നിധികള്‍ നിറയ്ക്കും. 

മാവളരെ പണ്ട്‌ ആദിയില്‍ ഒന്നാമതായി 
സൃഷ്ടിക്കപ്പെട്ടതു ഞാനാകുന്നു. 

23ആരംഭത്തില്‍ത്തന്നെ ഞാന്‍ സൃഷ്ടിക്കപ്പെ 
ട്ടിരുന്നു. ലോകാരംഭത്തിനു മുമ്പു തന്നെ ഞാന്‍ 
സൃഷ്ടിക്കപ്പെട്ടിരുന്നു. 

4സമുദ്രങ്ങള്‍ക്കു മുമ്പേ ഞാന്‍ ഉണ്ടാക്കപ്പെ 
ട്ടിരുന്നു. ജലത്തിനു മുമ്പേ ഞാനുണ്ടാക്കപ്പെ 
ട്ടിരുന്നു. 

മട്പര്‍വ്ൃതങ്ങള്‍ക്കു മുന്വേ ഞാന്‍ പിറന്നിരു 
ന്നു. കന്നുകള്‍ക്കു മുമ്പേ ഞാന്‍ ജനിച്ചിരുന്നു. 

2യേഹോവ ഭൂമി സൃഷ്ടിക്കുമ്മു൩്്‌ ഞാനുണ്ടാ 
യിരുന്നു. വയലുകള്‍ക്കു മുമ്പേ ഞാന്‍ പിറ 
ന്നിരുന്നു. ലോകത്തിലെ ആദ്യധൂളിയെ ദൈവ 
മുണ്ടാക്കുന്നതിനുമുന്വേ ഞാന്‍ പിറന്നിരുന്നു. 

27 യഹോവ ആകാശത്തെ സൃഷ്ടിക്കുമ്പോള്‍ 
ഞാനുണ്ടായിരുന്നു. യഹോവ കരയ്ക്കു ചുറ്റി 
ലും വൃത്തം വരയ്ക്കുകയും സമുദ്രത്തിനുപ 
രിധി കല്പിക്കുകയും ചെയ്തപ്പോള്‍ ഞാനുണ്ടാ 
യിരുന്നു. 

28യഹോവ ആകാശത്തില്‍ മേഘങ്ങള്‍ വിനയ 
സിക്കുമ്മുന്വേ ഞാനുണ്ടായിരുന്നു. യഹോവ 
സമുദ്രത്തില്‍ വെള്ളം നിറയ്ക്കുമ്പോള്‍ ഞാന 
വിടെ ഉണ്ടായിരുന്നു. 

2കടല്‍വെള്ളത്തിന്‌ യഹോവ പരിധിയിട്ട 
പ്പോള്‍ ഞാനവിടെയുണ്ടായിരുന്നു. യഹോവയ 
നുവദിക്കുന്നതിലും ഉയരാന്‍ ജലനിരപ്പിനാകി 
ല്ല. യഹോവ ഭൂമിയുടെ അടിത്തറയിട്ടപ്പോള്‍ 
ഞാനവിടെയുണ്ടായിരുന്നു. 

34സമര്‍ത്ഥനായ പണിക്കാരനെപ്പോലെ ഞാ 
നവന്‍െറയടുത്തുണ്ടായിരുന്നു. ഞാനുള്ളതു 
കൊണ്ട്‌ യഹോവ എന്നും ആനന്ദിച്ചു. അവനെ 
ഞാന്‍ എപ്പോഴും ചിരിപ്പിക്കുകയും ആഹ്്റാദി 
പ്പിക്കുകയും ചെയ്തു. 

31താ൯സൃഷ്ടിച്ച ലോകത്തെച്ചൊല്ലി യഹോ 
വ ആകാംക്ഷാഭരിതനായി. താന്‍ അവിടെ ആ 
ക്കിയ മനുഷ്യരെച്ചൊല്ലി അവന്‍ സന്തോഷി 
ചിരുന്നു. 

കുട്ടികളേ, ഇനി എന്നെ ശ്രദ്ധിക്കുക! എനെറെ 
മാര്‍ഗ്ഗങ്ങള്‍ പിന്തുടര്‍ന്നാല്‍ നിങ്ങള്‍ക്ക്‌ ആഹറ്റാ 
ദിക്കുകയും ചെയ്യാം! 

33എനന്‍െറെ വചനങ്ങള്‍ കേട്ട്‌ വിവേകശാലിക 
ളാവുക. ശ്രദ്ധിക്കാതിരിക്കരുത്‌. 

34എന്നെ ശ്രവിക്കുന്നവര്‍ സന്തോഷിക്കും. അ 
വനെന്നും എന്‍െറ വാതില്‍ക്കലേക്കൂ നോക്കു 
ന്നു. എനെറെ പടിക്കല്‍ അവന്‍ കാത്തു നില്‍ക്കു 
ന്നു. 38 എന്നെ കണ്ടെത്തുന്നവ൯ ജീവന്‍ കണ്ടെ 
ത്തുന്നു. അവനു യഹോവയില്‍നിന്നു നന്മകള്‍ 
ലഭിക്കും. 
36എന്നാല്‍ എനിക്കെതിരെ പാപം ചെയ്യുന്ന 
വന്‍ സ്വയം മുറിവേല്ലിക്കയാണ്‌. എന്നെ വെറു 
ക്കുന്നവരെല്ലാവരും മരണത്തെ സ്നേഹി 
ക്കുന്നു!” 




















623 


ജ്ഞാനവും ഭോഷത്തവും 
ജ്ഞാനം അവളുടെ വീടുപണിതു. അവള 
തില്‍ ഏഴുസ്തംഭങ്ങള്‍ സ്ഥാപിച്ചു. 2അ 

വള്‍ (ജ്ഞാനം) മാംസം പാകം ചെയ്യുകയും 
വീഞ്ഞുണ്ടാക്കുകയും ചെയ്തു. അവള്‍ തന്‍െറ 
മേശമേല്‍ ആഹാരം വച്ചു. 3അനന്തരം അവള്‍ 
തന്നോടൊപ്പം ഭക്ഷണം കഴിക്കുന്നതിന്‌ നഗര 
ത്തിലെ കുന്നിന്‍മുകളിലേക്ക്‌ ജനത്തെ ക്ഷണി 
ക്കാന്‍ തനന്‍െറദാസന്മാരെ അയച്ചു. അവശ്പറ 
ഞ്ഞു,4“പഠിക്കണമെന്നുള്ളവരേ, വരിക.” ഭോഷ 
ന്മാരെയും അവള്‍ ക്ഷണിച്ചു. അവള്‍ പറഞ്ഞു, 
വരൂ, എന്‍െറ ജ്ഞാനത്തിന്‍റെ ആഹാരം കഴി 
ക്കൂ. ഞാനുണ്ടാക്കിയിരിക്കുന്ന വീഞ്ഞു കുടിക്കു 
കയും ചെയ്യൂ. നിങ്ങളുടെ ഭോഷത്തങ്ങള്‍വെ 
ടിയൂ, നിങ്ങള്‍ക്കു ജീവന്‍ ലഭിക്കും. ധാരണയു 
ടെ മാര്‍ഗ്ഗത്തില്‍ ചരിക്കുക.” 

7അഹങ്കാരിയോട്‌ അയാള്‍ തെറ്റാണു ചെയ്യു 
ന്നതെന്നു ചുണ്ടിക്കാണിച്ചാല്‍ അയാള്‍ നിങ്ങ 
ളെ വിമര്‍ശിക്കുകയേ ഉള്ളൂ. ദൈവത്തിന്‍െറ 
ജ്ഞാനത്തെ പരിഹസിക്കുക മാത്രമാണയാള്‍. 
ദൂഷ്ടന്‍െറ തെറ്റു ചൂണ്ടിക്കാണിച്ചാല്‍ അയാള്‍ 
നിങ്ങളെ പരിഹസിക്കും. അതിനാല്‍, ഒരുവന്‍ 
താന്‍ അന്യരെക്കാള്‍ ശ്രേഷ്ഠനെന്നു ചമയുന്ന 
വരെ തിരുത്താന്‍ ചെല്ലരുത്‌. അയാളതിനു 
നിങ്ങളെ വെറുക്കും. എന്നാല്‍ ഒരു ജ്ഞാനിയെ 
സഹായിച്ചാല്‍ അയാള്‍ നിങ്ങളെ ആദരിക്കും. 
ജ്ഞാനിയെ നിങ്ങള്‍ പഠിപ്പിച്ചാല്‍ അയാള്‍ 
കൂടുതല്‍ ജ്ഞാനിയാകും. ലാന പഠിപ്പി 
ച്ചാല്‍ അയാള്‍ കൂടുതല്‍ പഠിക്കും. 

10യഹോവയോടുള്ള ആദരവാണ്‌ ജ്ഞാനസ 
മ്പാദനത്തിലേക്കുള്ള ആദ്യപടി. യഹോവയെ 
ക്കുറിച്ചുള്ള അറിവാണ്‌ ഉള്‍ക്കാഴ്ചയിലേക്കുള്ള 
ആദ്യപടി. 1॥നിങ്ങള്‍ വിവേകിയെങ്കില്‍ നിങ്ങ 
ളുടേത്ദീര്‍ഘായുസ്സായിരിക്കും.12നിങ്ങള്‍ ജ്ഞാ 
നികളെങ്കില്‍ അതു നിങ്ങളുടെതന്നെ നന്മയ്ക്കാ 
ണ്‌. പക്ഷേ നിങ്ങള്‍ അഹങ്കാരിയാവുകയും 
അന്യരെ പരിഹസിക്കുകയും ചെയ്താല്‍ 
നിങ്ങള്‍ക്കുണ്ടാവുന്ന ദുരിതങ്ങള്‍ക്ക്‌ നിങ്ങള്‍ 
തന്നെയായിരിക്കും ഉത്തരവാദി. 

3ഭോഷന്‍ ബഹളം കൂട്ടുന്ന ദുഷ്ടസ്ത്രീയെ 
പ്പോലെയാകുന്നു. അവള്‍ക്ക്‌ അറിവില്ല. 1അ 
വള്‍ തന്‍െറ വീട്ടുവാതില്‍ക്കലിരിക്കുന്നു. നഗര 
ത്തിലെ കുന്നിലുള്ള തന്‍റ കസേരയില്‍ അവ 
ളിരിക്കൂന്നു.15ആളുകള്‍ കടന്നുപോകുമ്പോള്‍ അ 
വളവരെ വിളിക്കുന്നു. അവര്‍ക്കവളില്‍ താല്പര്യ 
മില്ല. എങ്കിലും അവള്‍ പറയുന്നു. 16“പഠിക്കണ 
മെന്നുള്ളവരേ, വരിക.” ഭോഷന്മാരെയും അവള്‍ 
ക്ഷണിച്ചു. 7പക്ഷേ അവള്‍ (ബൂദ്ധിഹീനതു 
പറയുന്നു, “നീ മോഷ്ടിച്ചെടുക്കുന്ന വെള്ളം 
സ്വന്തം വെള്ളത്തെക്കാള്‍ സ്വാദുറ്റതാണ്‌. മോ 
ഷ്ടിച്ചെടുക്കുന്ന അപ്പം നീ സ്വയം ഉണ്ടാക്കുന്ന 
അപ്പത്തെക്കാള്‍ മികച്ചതാണ്‌.” 

1$അവളുടെവീട്‌ ഭൂതങ്ങളാല്‍ മാത്രം നിറയ്ക്ക 
പ്ലെട്ടതാണെന്ന്‌ ആ ഭോഷന്മാര്‍ അറിയുന്നുമില്ല. 
അവള്‍ (ഭോഷത്തം) നരകത്തിന്‍റെ അതൃഗാധ 
തയിലേക്ക്‌ അവരെ ക്ഷണിച്ചിരിക്കുന്നു! 








ശലോമോന്‍െറ സുഭാഷിതങ്ങള്‍ 
ശലോമോന്‍െറ സുഭാഷിതങ്ങള്‍ 

10 (ജ്ഞാനഭാഷണങ്ങള്‍) ആണിവ: 
ജ്ഞാനിയായ പുത്രന്‍ തന്‍െറ പിതാവിനെ 
സന്തോഷിപ്പിക്കുന്നു. എന്നാല്‍ ഭോഷനായ പു 

ത്രന്‍ അമ്മയെ ഏറ്റവും ദു:ഖിപ്പിക്കുന്നു. 


സദൃശവാക്യങ്ങൾ 9:1-10:21 


തിന്മ ചെയ്തു കിട്ടുന്നപണം ഉപയോഗശൂ 
നൃമാകും. എന്നാല്‍ നന്മചെയ്താല്‍ അതു മരണ 
ത്തില്‍ നിന്നു നിന്നെ രക്ഷിക്കും. 

നീതിമാന്മാരെ യഹോവ കാക്കുന്നു. അവര്‍ 
ക്കാവശ്യമായ ഭക്ഷണം അവന്‍ നല്‍കുന്നു. എ 
ന്നാല്‍ ദുഷ്ട ജനങ്ങളുടെ ആഗ്രഹങ്ങള്‍ യഹോ 
വ സാധിച്ചുകൊടുക്കുകയില്ല. 

മുടിയന്‍ ദരിദ്രനായിത്തീരും. അധ്വാനിക്കു 
ന്നവ൯ ധനികനുമാകും. 

തിടുക്കന്‍ യഥാസമയം വിളവെടുക്കും. വിള 
en കിടന്നുറങ്ങുകയും വിളവെ 
ടുക്കാതിരിക്കുകയും ചെയ്യുന്നവന്‍ നാണം കെ 
ടും. 


നീതിമാനെ അനുഗ്രഹിക്കാന്‍ ജനം ദൈവ 
ത്തോടു പ്രാര്‍ത്ഥിക്കുന്നു. ദുഷ്ടന്മാരും അങ്ങനെ 
പറഞ്ഞേക്കാം, പക്ഷേ അത്‌ അവരുടെ ദുഷ്ടപ 
ദ്ധതികളുടെ മറമാത്രമായിരിക്കും. 

നീതിമാന്മാര്‍ നല്ല ഓര്‍മ്മകള്‍ അവശേഷിപ്പി 
ക്കും. ദുഷ്ടന്മാരാകട്ടെ ഉടന്‍ തന്നെ മറക്കപ്പെടും. 

ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാനാവശ്യ 
പ്പെട്ടാല്‍ ജ്ഞാനികള്‍ അനുസരിക്കുന്നു. പക്ഷേ 
ഭോഷന്‍ തര്‍ക്കിച്ച്‌ സ്വയം കുഴപ്പങ്ങള്‍ വരുത്തി 
വയ്ക്കുന്നു. 

9നല്ലവനും വിശ്വസ്തനുമായവന്‍ സുരക്ഷി 
ത൯. എന്നാല്‍ ചതിയനായ വക്രബുദ്ധിക്കാര൯ 
പിടിക്കപ്പെടും. 

10സത്ൃയം മറച്ചുവയ്ക്കുന്നവ൯ കുഴപ്പങ്ങളുണ്ടാ 
ക്കുന്നു. തുറന്നു പറയുന്നവന്‍ സമാധാനം ഉണ്ടാ 
കുന്നു. 

1നീതിമാന്‍െറ വാക്കുകള്‍ ജീവിതം മെച്ചമാ 
ക്കുന്നു. എന്നാല്‍ ദുഷ്ടന്‍െറ വാക്കുകള്‍ അവ 
ന്‍െറ ഉള്ളിലെ തിന്മയെ വെളിവാക്കുന്നതേയു 
ളൂ. 

re തര്‍ക്കമുണ്ടാക്കുന്നു. എന്നാല്‍ മനു 
ഷ്യര്‍ ചെയ്യുന്ന തെറ്റായ എല്ലാ കാര്യങ്ങളും 
സ്നേഹം പൊറുക്കുന്നു. 

ജ്ഞാനികള്‍ കേള്‍ക്കാന്‍ കൊള്ളുന്ന കാര്യ 
ങ്ങള്‍പറയുന്നു. എന്നാല്‍ ഭോഷന്മാര്‍ ഒരു പാഠം 
പഠിക്കുമ്മുന്വേ ശിക്ഷിക്കപ്പെടുന്നു. 

14ജ്ഞാനികള്‍ ശാന്തരാണ്‌. അവര്‍ പൂതിയ 
കാര്യങ്ങള്‍ പഠിക്കുകയും ചെയ്യുന്നു. എന്നാല്‍ 
ഭോഷന്മാര്‍ സംസാരിക്കുകയും സ്വയം കുഴപ്പ 
ങ്ങള്‍ വരുത്തിവയ്ക്കുകയും ചെയ്യുന്നു. 

ധനികരെ സമ്പത്തു സംരക്ഷിക്കുന്നു. ദാരി 
ദ്യം ദരിദ്രനെ നശിപ്പിക്കുന്നു. 

16ഒരുവന്‍ നന്മ ചെയ്താല്‍ അയാള്‍ക്കതിനന്‍െറ 
പ്രതിഫലം കിട്ടും. അവന്‍ ജീവന്‍ ലഭിക്കുന്നു. 
തിന്മ ശിക്ഷയെ വരുത്തിവയ്ക്കുന്നു. 

17സ്വന്തം ശിക്ഷകളില്‍നിന്നും പഠിക്കുന്നവ 
ന്‌ മറ്റുള്ളവര്‍ക്കും ജീവനേകാന്‍ കഴിയും. എന്നാ 
ല്‍ പഠിക്കാന്‍ കൂട്ടാക്കാത്തവന്‍ മനുഷ്യരെ തെറ്റാ 
യമാര്‍ഗ്ഗത്തിലേ നയിക്കൂ. 

18തന്‍െറ വെറുപ്പു മറച്ചുവയ്ക്കുന്നവന്‍ നുണ 
പറയുകയാവും. എന്നാല്‍ പരദൂഷണം പ്രചരി 
പ്പിക്കാനേ ഒരു ഭോഷന്‍ ശ്രമിക്കൂ. 

വായാടി സ്വ യം കുഴപ്പങ്ങളില്‍ ചാടുന്നു. 
ജ്ഞാനി ശാന്തനായിരിക്കാ൯ പഠിക്കുന്നു. 

20നീതിമാന്‍െറ വാക്കുകള്‍ ശുദ്ധവെള്ളി പോ 
ലെയാകുന്നു. എന്നാല്‍ ദുഷ്ടന്‍െറ ചിന്തകള്‍ 
വിലകെട്ടതാകുന്നു. 

21നീതിമാന്‍െറ വാക്കുകള്‍ അനവധി പേരെ 
സഹായിക്കും. എന്നാല്‍ ഭോഷനന്‍െറെ ഭോഷത്തം 
അവനെ കൊല്ലും. 








സദൃശവാക്യങ്ങൾ 10:22-11:28 


മായഹോവയില്‍ നിന്നുള്ള ഒരനുഗ്രഹം നിങ്ങ 
ള്‍ക്ക്‌ യഥാര്‍ത്ഥ സമ്പത്തു നല്‍കും. അതോടൊ 
പ്പം ദുരിതങ്ങളൊന്നുമുണ്ടായിരിക്കുകയുമില്ല. 

23രോഷന്മാര്‍ തെറ്റു ചെയ്യുന്നതിലാഹ്്റാദിക്കു 
ന്നു. എന്നാല്‍ വിവേകി ജ്ഞാനത്തില്‍ ആദ്റ്റാ 
ദിക്കും. 

24ദുഷ്ടന്‍ താന്‍ ഭയക്കുന്ന കാര്യങ്ങളാല്‍ പരാ 
ജയപ്പെടും. നീതിമാനാകട്ടെ അവനാഗ്രഹിക്കു 
ന്നതു കിട്ടും. 

ദുഷ്ടന്മാര്‍ സ്വന്തം കുഴപ്പങ്ങളാല്‍ നശിക്കും. 
എന്നാല്‍ നീതിമാന്മാര്‍ എന്നെന്നേക്കും കരുത്ത 
രായി തുടരും. 

26നിങ്ങള്‍ക്കായി മടിയനെക്കൊണ്ട്‌ ഒന്നും ചെ 
യ്വിക്കരുത്‌. നിങ്ങളുടെ വായില്‍ പുളിരസംപോ 
ലെയോ കണ്ണുകളില്‍ പുകപോലെയോ അയാ 
ള്‍ നിങ്ങളെ ശുണ്ഠി പിടിപ്പിക്കും. 

27യഹോവയെ ആദരിച്ചാല്‍ നിങ്ങള്‍ ദീര്‍ഘ 
കാലം ജീവിക്കും. എന്നാല്‍ ദുഷ്ടന്മാരുടെ ആയു 

ല്‍ നിന്നും വര്‍ഷങ്ങള്‍ കുറയും. 

28നീതിമാന്മാര്‍ ആഗ്രഹിക്കുന്നതു തന്നെ ആ 
റുറ്റാദം നല്‍കുന്നവയാകുന്നു. ദുഷ്ടന്മാര്‍ ആഗ്ര 
ഹിക്കുന്നവ വിനാശം വിതയ്ക്കും. 

29നീതിമാന്മാരെ യഹോവ സംരക്ഷിക്കുന്നു. 
എന്നാല്‍ തെറ്റുചെയ്യുന്നവരെ യഹോവ നശി 
പ്പിക്കുന്നു. 

നീതിമാന്മാര്‍ എപ്പോഴും സുരക്ഷിതരായി 
രിക്കും. എന്നാല്‍ ദുഷ്ടന്മാര്‍ നാട്ടില്‍ നിന്നും 
തുരത്തപ്പെടും. 

31നീതിമാന്മാര്‍ വിവേകത്തോടെ സംസാരി 
ക്കുന്നു എന്നാല്‍ ദുരിതങ്ങളുണ്ടാക്കുന്നവര്‍ പറ 
യുന്നതു കേള്‍ക്കാന്‍ പോലും ജനം കൂട്ടാക്കില്ല. 

3നീതിമാന്മാര്‍ക്ക്‌ നേരായതു സംസാരിക്കാന 
റിയാം. എന്നാല്‍ ദുഷ്ടന്മാര്‍ ദുരിതങ്ങള്‍ വരു 
ത്തുന്നതു സംസാരിക്കുന്നു. 








ചിലര്‍ കള്ളത്തുലാസുപയോഗിക്കുന്നു. മ 

] ] നുഷ്യരെ വഞ്ചിക്കാനാണവരതു ഉപയോ 
ഗിക്കുന്നത്‌. യഹോവ ആ കള്ളത്തുലാസുകളെ 
വെറുക്കുന്നു. എന്നാല്‍ ശരിയായ തുലാസുകള്‍ 
യഹോവയെ സന്തുഷ്ടനാക്കുന്നു. 

2അഹങ്കാരത്തോടെ ആത്മപ്രശംസ നടത്തു 
ന്നവര്‍ അപ്രധാനരാകും. എന്നാല്‍ വിനീതര്‍ 
ജ്ഞാനികളുമാകും. 

നീതിമാന്മാരായ വിശ്വസ്തരെ വിശ്വാസ്യ 
ത നയിക്കുന്നു. എന്നാല്‍ ദുഷ്ടന്മാര്‍ അന്യരെ 
ചതിക്കുമ്പോള്‍ സ്വയം നശിക്കുന്നു. 

4ദൈവം മനുഷ്യരുടെ ന്യായവിധി നടത്തുന്ന 
ദിവസം പണം വിലകെട്ടതാകും. എന്നാല്‍ ജന 
ത്തെ നന്മ മരണത്തില്‍നിന്നു രക്ഷിക്കും. 

നീതിമാന്‍ വിശ്വസ്തനെങ്കില്‍ അവന്‍െറ ജീ 
വിതം അനായാസമാകും. എന്നാല്‍ ദുഷ്ടന്‍ 
സ്വന്തം ദുഷ്പ്രവൃത്തികളാല്‍ നശിപ്പിക്കപ്പെടും. 

വിശ്വസ്തനെ നന്മ രക്ഷിക്കുന്നു. എന്നാല്‍ 
ദുഷ്ടര്‍ തങ്ങളാഗ്രഹിക്കുന്ന തിന്മയില്‍ കുടുക്ക 
പ്പെടും. 

ദുഷ്ടന്‍ മരിച്ചാല്‍ അവന്‍ യാതൊരാശയു 
മില്ല. അവന്‍ ആശിച്ചതെല്ലാം പോയി-അതു 
മൂഴുവന്‍ വിലകെട്ടതാകുന്നു. 

നീതിമാന്‍ കുഴപ്പത്തില്‍നിന്നും രക്ഷപ്പെടു 
ന്നു. ഏതെങ്കിലും ദുഷ്ടന്‍ ആ ദുരിതം സംഭവി 
ക്കുകയും ചെയ്യും. 

ദുഷ്ടന്‍ തന്‍െറ വാക്കുകള്‍കൊണ്ട്‌ അന്യരെ 
മുറിവേല്ലിക്കാനാവും. എന്നാല്‍ നീതിമാന്മാര്‍ 
സ്വന്തം ജ്ഞാനത്താല്‍ സംരക്ഷിക്കപ്പെടുന്നു. 








624 


10നീതിമാന്മാര്‍ വിജയിക്കുമ്പോള്‍ നഗര 
മാകെ ആഹ്ലാദിക്കുന്നു. ദുഷ്ടന്മാര്‍ നശിക്കു 
മ്പോള്‍ ജനം ആഹ്ലാദിച്ച്‌ ആര്‍പ്പുവിളിക്കുന്നു. 

ഒരു നഗരത്തെ അതില്‍ വസിക്കുന്ന വിശ്വ 
സ്തര്‍ അനുഗ്രഹിക്കുമ്പോള്‍ ആ നഗരം വിശി 
ഷ്ടമാകുന്നു. എന്നാല്‍ ദുഷ്ടന്‍പറയുന്ന കാര്യ 
ങ്ങള്‍ക്ക്‌ ഒരു നഗരത്തെ നശിപ്പിക്കാനാകും. 

12സുബോധമില്ലാത്തവന്‍ തന്‍റ അയല്‍ക്കാ 
രെല്ഛറ്റി ദൂഷണംപറയുന്നു. എന്നാല്‍ നിശബ്ദ 
നാകേണ്ടതെപ്പോഴെന്ന്‌ ജ്ഞാനി അറിയുന്നു. 

13അന്യരെല്ലറ്റി രഹസ്യങ്ങള്‍ പറയുന്നവനെ 
ആശ്രയിക്കാന്‍ കൊള്ളില്ല. എന്നാല്‍ പരദൂഷ 
ണം പ്രചരിപ്പിക്കാത്തവ൯ വിശ്വസനീയനുമാ 
കുന്നു. 

13ദൂര്‍ബ്ബലനേതാക്കളുള്ള രാജ്യം വീഴും. എന്നാ 
ല്‍ നല്ല ഉപദേഷ്ടാക്കള്‍ ആ രാജ്യത്തെ സുര 
ക്ഷിതമാക്കും. 

15അന്യനന്‍െറ കടം വീട്ടാമെന്നു വാഗ്ദാനം 
ചെയ്താല്‍ നിങ്ങള്‍ക്കു കഷ്ടം. അത്തരം ഇടപാ 
ടുകള്‍ ചെയ്യാതിരുന്നാല്‍ നിങ്ങള്‍ സുരക്ഷിതര്‍. 

ദയാലുവും മാന്യയുമായ സ്ത്രീ ആദരവു 
നേടുന്നു. കയ്യൂക്കുള്ള പുരുഷന്മാര്‍ പണം മാത്രം 
നേടുന്നു. 

1ദയാലു നേട്ടമുണ്ടാക്കുന്നു. ദുഷ്ടന്‍ സ്വയം 
കുഴപ്പങ്ങളുണ്ടാക്കുന്നു. 

ദുഷ്ടന്‍ മനുഷ്യരെ വഞ്ചിച്ച്‌ അവരുടെ 
പണം കവരുന്നു. എന്നാല്‍ നീതിമാന്‍ ശരിയായ 
തു ചെയ്യുകയും യഥാര്‍ത്ഥ സമ്മാനം നേടുക 
യും ചെയ്യുന്നു. 

19സതൃത്തില്‍ നന്മ യഥാര്‍ത്ഥജീവന്‍ കൊ 
ണ്ടുവരുന്നു. എന്നാല്‍ദുഷ്ടര്‍ തിന്മയ്ക്കുപിറകേ 
പോവുകയും മരണത്തെ വരിക്കുകയും ചെയ്യു 
ന്നു. 











മിതിന്മ ചെയ്യാനിഷ്ടപ്പെടുന്നവരെ യഹോവ 
വെറുക്കുന്നു. എന്നാല്‍ ശരി ചെയ്യാന്‍ ശ്രമിക്കു 
ന്നവരില്‍ അവന്‍ സന്തുഷ്ടനാകുന്നു. 

ദുഷ്ടന്മാര്‍ തീര്‍ച്ചയായും ശിക്ഷിക്കപ്പെടു 
മെന്നത്‌ ഉറപ്പാണ്‌. നീതിമാന്മാര്‍ സ്വതന്ത്രരാക്ക 
പ്പെടുകയും ചെയ്യും. 

22സുന്ദരിയായ സ്ത്രീ വിഡ്ഡിയെങ്കില്‍ അ 
വള്‍പന്നിയുടെ മൂക്കിലിട്ട സ്വര്‍ണ്ണവളയം പോ 
ലെയാകുന്നു. 

23നീതിമാന്മാര്‍ക്ക്‌ അവരാഗ്രഹിക്കുന്നതു ലഭി 
ക്കുമ്പോള്‍ അതു കൂടുതല്‍ നന്മയ്ക്കിടയാക്കുന്നു. 
എന്നാല്‍ ദുഷ്ടര്‍ ആശിക്കുന്നത്‌ അവര്‍ക്കു ലഭി 
ക്കുമ്പോള്‍ അതു ദുരിതത്തിനു മാത്രം ഇട നല്‍ 
കുന്നു. 

മ്ദാനം ചെയ്യുന്നവന്‌ കൂടുതല്‍ കിട്ടും. 
എന്നാല്‍ ദാനം ചെയ്യാന്‍ മടിക്കുന്നവന്‍ കൂടു 
തല്‍ ദരിദ്രനാകും. 

ദാനം ചെയ്യുന്നവനു നേട്ടമുണ്ടാകും. അന്യ 
രെ സഹായിച്ചാല്‍ കൂടുതല്‍ നേടാനാകും. 

26ധാന്യം മറ്റുള്ളവര്‍ക്കു വില്‍ക്കാന്‍ മടിക്കുന്ന 
അത്യാര്‍ത്തിക്കാരനോട്‌ആളുകള്‍കോപിക്കുന്നു. 
എന്നാല്‍ അന്യര്‍ക്കു ഭക്ഷിക്കാന്‍ ധാന്യം വില്‍ 
ക്ടൂന്നവ൯ ജനത്തിന്‍റെ ആഹ്ലാദം നേടുന്നു. 

27നന്മ ചെയ്യാന്‍ ശ്രമിക്കുന്നവനെ ജനം ആദരി 
ക്കുന്നു. തിന്മ ചെയ്യുന്നവനാകട്ടെ ദുരിതങ്ങള 
ല്ലാതെ ഒന്നും കിട്ടുന്നില്ല. 
28സ്വന്തം സമ്പത്തില്‍ ആശ്രയിക്കൂന്നവ൯ ജീ 
വനില്ലാത്ത ഇലപോലെ നിലം പതിക്കും. എ 
ന്നാല്‍ നീതിമാന്‍ പുതിയൊരു പച്ചിലപോലെ 
വളരും. 














625 


29സ്വന്തം കടുംബത്തിനു ദുരിതം വരുത്തുന്ന 
വന്‍ ഒന്നും നേടില്ല. അവസാനം ആ ഭോഷന്‍ 
ജ്ഞാനിയുടെ ദാസനുമാക്കപ്പെടും. 
30നീതിമാന്‍െറ പ്രവൃത്തികള്‍ ജീവന്‍െറ 
വൃക്ഷം പോലെയാകുന്നു. ജ്ഞാനി ജനത്തിനു 
പുതു ജീവന്‍ നല്‍കുന്നു. 

31നീതിമാന്മാര്‍ക്ക്‌ ഭൂമിയില്‍ പ്രതിഫലം കിട്ടു 
ന്നെങ്കില്‍ ദുഷ്ടനും അവനര്‍ഹിക്കുന്ന പ്രതി 
ഫലം കിട്ടും. 

ഒരുവന്‍ ജ്ഞാനിയാകാന്‍ ആഗ്രഹിക്കു 

12 ന്നുവെങ്കില്‍ ആരെങ്കിലും തിരുത്തു 
മ്പോള്‍ അവന്‍ കോപിക്കില്ല. താന്‍ തെറ്റു 
ചെയ്യൂന്നുവെന്നുള്ള ആരോപണം കേള്‍ക്കാനി 
ഷ്ടപ്പെടാത്തവന്‍ ഭോഷന്‍ ആകുന്നു. 

നീതിമാനില്‍ യഹോവ സന്തോഷിക്കുന്നു. 
എന്നാല്‍ ദുഷ്ടനെ യഹോവ കുറ്റക്കാരനെന്നു 
വിധിക്കുന്നു. 

ദുഷ്ടന്മാര്‍ ഒരിക്കലും സുരക്ഷിതരല്ല. എ 
ന്നാല്‍ നീതിമാന്മാര്‍ സുരക്ഷിതരും സംരക്ഷി 
തരുമാകും. 

നല്ല ഭാര്യയെക്കൊണ്ട്‌ ഭര്‍ത്താവ്‌ സന്തുഷ്ട 
നും അഭിമാനിയുമാകുന്നു. എന്നാല്‍ സ്ത്രീ ഭര്‍ 
ത്താവിനെ നാണം കെടുത്തിയാല്‍ അവള്‍ അ 
യാളുടെ ശരീരത്തില്‍ ഒരു അസുഖം പോലെയാ 
യിരിക്കും. 

ടനീതിമാന്മാര്‍ തങ്ങളുടെപദ്ധതികളില്‍ സത്യ 
സന്ധരാണ്‌. എന്നാല്‍ ദുഷ്ടന്‍ പറയുന്നവ 











സദൃശവാക്യങ്ങൾ 11:29-13:7 
അന്യര്‍ തെറ്റു പറഞ്ഞാലും അതിനെ 
ക്ഷമിക്കുന്നു. 

17സത്യം പറയുന്നവന്‍ തന്‍െറ വാക്കുകളില്‍ 
വിശ്വസനീയനാകുന്നു. എന്നാല്‍ നൂണപറയു 
ന്നവനെ അതു കുഴപ്പുങ്ങളിലേക്കു നയിക്കുന്നു. 

18പിന്തിക്കാതെ സംസാരിക്കുന്നവന്‍െറ വാ 
ക്കുകള്‍ വാളെന്നപോലെ മുറിവേല്ലിക്കും. എ 
ന്നാല്‍ ജ്ഞാനി തന്‍െറ വാക്കുകളില്‍ ശ്രദ്ധാലു 
വായിരിക്കും. അവന്‍െറ വാക്കുകള്‍ക്ക്‌ ആ മുറി 
വുകളെ ഉണക്കാന്‍ കഴിയും. 

19നൂണ പറയുന്നവന്‍െറ വാക്കുകള്‍ വേഗം 
നശിക്കുന്നു. സത്യം എന്നെന്നേക്കും നിലനില്‍ 
ക്കുന്നു. 

ദുഷ്ടന്മാര്‍ എപ്പോഴും കുഴപ്പങ്ങളാഗ്രഹിക്കു 
ന്നു. എന്നാല്‍ സമാധാനത്തിനു ശ്രമിക്കുന്നവര്‍ 
സന്തുഷ്ടര്‍. 

മിനീതിമാന്മാരെ യഹോവ സംരക്ഷിക്കും. ദു 
ഷ്ടന്മാര്‍ക്ക്‌ ധാരാളം ദുരിതങ്ങളുണ്ടാകും. 

2നുണയന്മാരെ യഹോവ വെറുക്കുന്നു. എ 
ന്നാല്‍ സത്യം പറയുന്നവരെയും വിശ്വസ്തരെ 
യും ചൊല്ലി യഹോവ സന്തോഷിക്കുന്നു. 

23സമര്‍ത്ഥ൯ തനിക്കറിയാവുന്നതെല്ലാം വിളി 
ച്ചുപറയുന്നില്ല. എന്നാല്‍ ഭോഷന്‍ വിളിച്ചുകൂ 
വൂന്നതെല്പാം അവന്‍െറ ഭോഷത്തത്തെ തെളി 
യിക്കുന്നു. 

മ്കഠിനാദ്ധ്വാനികള്‍ക്ക്‌ മറ്റു പണിക്കാരുടെ 
ചുമതലകൂടി ലഭിക്കും. എന്നാല്‍ മടിയന്‍ അടിമ 


വേഗം 

















യില്‍ ആശ്രയിക്കരുത്‌. 

ദുഷ്ടന്മാര്‍ തങ്ങളുടെവാക്കുകള്‍ കൊണ്ട്‌ അ 
ന്ൃരെ മുറിവേല്ലിക്കുന്നു. എന്നാല്‍ നീതിമാന്‍െറ 
വാക്കുകള്‍ക്ക്‌ മനുഷ്യരെ അപകടങ്ങളില്‍നി 
ന്നും രക്ഷിക്കാന്‍ പോലും കഴിയും. 

ഒന്നും അവശേഷിക്കാതെ ദുഷ്ടന്മാര്‍ നശി 
പ്പിക്കപ്പെടുന്നു. എന്നാല്‍ നീതിമാന്‍ മരണാന 
ന്തരവും വളരെക്കാലം അനുസ്മരിക്കപ്പെടുന്നു. 

ജനം ജ്ഞാനിയെവാഴ്ത്തുന്നു. എന്നാല്‍ ഭോ 
ഷനെ അവര്‍ ആദരിക്കുന്നില്ല. 

9പമാണി ചമഞ്ഞ്‌ പട്ടിണി കിടക്കുന്നവനാ 
കുന്നതിലും ഭേദം പ്രമാണിയാകാതെ അദ്ധ്വാ 
നിക്കുന്നവനാകുകയാണ്‌. 

10നീതിമാന്‍ തന്‍െറ മൃഗങ്ങളെ പരിപാലിക്കു 
ന്നു. എന്നാല്‍ ദുഷ്ടന്‍ ദയാലു ആകുവാന്‍ ക 
ഴിയില്ല. 

1തനന്‍െറ ഭൂമിയില്‍ പണിയെടുക്കുന്ന കര്‍ഷ 
കന്‍ ആവശ്യത്തിന്‌ ആഹാരം കിട്ടും. എന്നാല്‍ 
പൊള്ളത്തരങ്ങള്‍ക്കായി സമയം കളയുന്നവ൯ 
ഭോഷന്‍. 

12ദുഷ്ടന്മാരെപ്പ്രോഴും തിന്മ ചെയ്യാന്‍ ശ്രമി 
ക്കുന്നു. എന്നാല്‍ നീതിമാന്മാര്‍ക്ക്‌ വേരുകള്‍ 
പോലെ ആഴത്തിലോടുന്ന കരുത്തുണ്ട്‌. 

ദുഷ്ടന്‍ ഭോഷത്തം പറയുകയും സ്വന്തം 
വാക്കുകളുടെ കെണിയില്‍ വീഴുകയും ചെയു 
ന്നു. എന്നാല്‍ നീതിമാന്‍ അത്തരം ദുരിതങ്ങളില്‍ 
നിന്നും രക്ഷപ്പെടുന്നു. 

14ഒരുവന്‍ പറയുന്ന നല്ല വാക്കുകള്‍ക്ക്‌ പ്രതി 
ഫലം കിട്ടുന്നു. അതേപോലെ തന്നെ അയാളു 
ടെപ്രവ്ൃത്തികള്‍ അയാള്‍ക്കു ലാഭം നല്‍കുകയും 
ചെയ്യുന്നു. 

15തനന്‍െറ മാര്‍ഗ്ഗമാണു മികച്ചതെന്ന്‌ ഭോഷന്‍ 
എപ്പോഴും കരുതുന്നു. എന്നാല്‍ ജ്ഞാനിയാക 








യെപ്പോലെ പണിയെടുക്കേണ്ടിവരും. 

മ്ഹൃദയദു:ഖം ഒരുവന്‍റെ സന്തോഷം ഇല്ലാ 
താക്കുന്നു. എന്നാല്‍ നല്ലവാക്ക്‌ ഒരുവനെ സന്തു 
ഷ്ടനാക്കുന്നു. 

26നീതിമാന്‍ സുഹൃത്തുക്കളെ ശ്രദ്ധയോടെ 
തെരഞ്ഞെടുക്കുന്നു. ദുഷ്ടന്മാരാകട്ടെ, എപ്പോ 
ഴും ദുഷിച്ച കൂട്ടുകെട്ടു കണ്ടെത്തുന്നു. 

2 മടിയന്‍ തനിക്കാവശ്യമായതു തേടിപ്പോ 
വുകയില്ല. എന്നാല്‍ അതൃദ്ധ്വാനിക്ക്‌ സമ്പത്ത്‌ 
കരഗതമാകുന്നു. 

28നേരായി ജീവിക്കുന്നവന്‍ സത്യജീവന്‍ ലഭി 
ക്കുന്നു. നിത്ൃജീവനിലേക്കുള്ളവഴി അതാകുന്നു. 





] ജ്ഞാനിയായ മകന്‍ പിതാവു ചെയ്യാന്‍ 

പറയുന്നത്‌ ശ്രദ്ധയോടെ കേള്‍ക്കുന്നു. എ 
ന്നാല്‍ അഹങ്കാരിതന്നെ തിരുത്തുന്നവരെ ശ്രവി 
ക്കാ൯ കൂട്ടാക്കില്ല. 

നീതിമാന്മാര്‍ പറയുന്ന നല്ലവാക്കുകള്‍ക്ക്‌ ശ 
രിയായ പ്രതിഫലം കിട്ടും. എന്നാല്‍ ദുഷ്ടന്മാ 
രെപ്പോഴും തിന്മചെയുന്നു. 

പറയുന്ന വാക്കുകള്‍ ശ്രദ്ധയോടെ ഉപയോ 
ഗിക്കുന്നവ൯ തന്‍െറ ജീവന്‍ രക്ഷിക്കും. എന്നാ 
ല്‍ വകതിരിവില്ലാതെ സംസാരിക്കുന്നവന്‍ ന 
ശിപ്പിക്കപ്പെടും. 

മടിയന്‌ ആഗ്രഹങ്ങളുണ്ടെങ്കിലും അതൊ 
ന്നും പൂര്‍ത്തീകരിക്കപ്പെടുകയില്ല. എന്നാല്‍ ന 
ന്നായി അദ്ധ്വാനിക്കുന്നവര്‍ക്ക്‌ അവരാഗ്രഹിക്കു 
ന്നതു ലഭിക്കും. 

നീതിമാന്മാര്‍ നുണകളെ വെറുക്കുന്നു. ദു 
ഷ്ടര്‍ അപമാനിക്കപ്പെടും. 

നീതിമാനും വിശ്വസ്തനുമായവനെ നന്മ 
സംരക്ഷിക്കുന്നു. പാപത്തെ സ്നേഹിക്കുന്നവ 
നെ തിന്മ കീഴടക്കുന്നു. 











ട്ടെ അന്യന്‍െറവാക്കുകള്‍ക്ക്‌ എപ്പോഴും ചെവി 
കൊടുക്കുന്നു. 

16ഭോഷന്‍ തന്‍െറെകോപം ആത്മനിയന്ത്രണമി 
ല്ലാതെ പ്രകടിപ്പിക്കുന്നു. എന്നാല്‍ സമര്‍ത്ഥന്‍, 


"ചിലര്‍ ധനികരെന്നു നടിക്കുന്നു. സത്ൃത്തി 
ല്‍ അവര്‍ക്കൊന്നും തന്നെയില്ല. എന്നാല്‍ ചിലര്‍ 
ദരിദ്രരെന്നു നടിക്കുന്നു. അവരാകട്ടെ സമ്പത്തു 
ള്ളവരുമാകുന്നു. 





സദ്ൃശവാക്യങ്ങള്‍ 13:8-14:18 


ധനികന്‍ തന്‍െറ ജീവന്‍ രക്ഷിക്കാന്‍ മറു 
വില കൊടുക്കേണ്ടിവരും. എന്നാല്‍ ദരിദ്രന്‍ 
അത്തരം ഭീഷണി ഒരിക്കലുമുണ്ടാകില്ല. 

9നീതിമാ൯ നന്നായി പ്രകാശിക്കുന്ന വിളക്കു 
പോലെയാണ്‌. ദുഷ്ടനാകട്ടെ അണയുന്ന വിള 
ക്കുപോലെയും. 

10അന്യരെക്കാള്‍ ശ്രേഷ്ഠന്‍ ചമയുന്നവര്‍ കുഴ 
പ്പങ്ങളുണ്ടാക്കുകയേ ഉള്ളൂ. മറ്റുള്ളവര്‍ പറയു 
ന്നതു ശ്രവിക്കുന്നവരാകട്ടെ, വിവേകികളും. 

11വഞ്ചനയിലൂടെ പണം നേടിയാല്‍ അതു 
ടനെ നഷ്ടമാകും. എന്നാല്‍ അദ്ധ്വാനിച്ചു പണ 
മുണ്ടാക്കുന്നവന്‍െറ പണം കൂടുതല്‍ വളരും. 

12ആശയറ്റിടത്ത്‌ മനോദു:ഖമുണ്ടാകും. നിങ്ങ 
ളാഗ്രഹിക്കുന്നതു സാധിച്ചാല്‍ നിങ്ങള്‍ സന്തോ 
ഷം കൊണ്ടു നിറയും. 

അന്യര്‍ സഹായിക്കാന്‍ ശ്രമിക്കുമ്പോള്‍ നി 
രസിക്കുന്നവന്‍ സ്വയം കുഴപ്പങ്ങളുണ്ടാക്കുക 
യാണ്‌. അന്യന്‍റെ വാക്കിനെ ആദരിക്കുന്നവ 
നാകട്ടെ സമ്മാനിക്കപ്പെടും. 

4ജൂഞാനിയുടെ ഉപദേശങ്ങള്‍ ജീവന്‍ നല്‍കു 
ന്നു. ദൂരിതകാലങ്ങളില്‍ ആ വാക്കുകള്‍ നിങ്ങ 
ളെ സഹായിക്കും. 

15സല്‍ബുദ്ധിയുള്ളവനെ ആളുകളിഷ്ടപ്പെ 
ടുന്നു. വിശ്വസിക്കാന്‍ കൊള്ളാത്തവന്‍െറ ജീ 
വിതം കഷ്ടം. 

1ജ്ഞാനി എന്തും ആലോചിച്ചേ പ്രവര്‍ത്തി 
ക്കു. ഭോഷനാകട്ടെ, തന്‍െറ ഭോഷത്തം സ്വന്തം 
പ്രവൃത്തികളിലൂടെ പ്രകടിപ്പിക്കുന്നു. 

17ദുതനെ ആശ്രയിക്കാന്‍ കൊള്ളാതെയായാല്‍ 
അയാള്‍ക്കു ചുറ്റും കുഴപ്പുങ്ങളുണ്ടാകും. എന്നാല്‍ 
ഒരാള്‍ ആശ്രയിക്കാന്‍ കൊള്ളാവുന്നവനെങ്കില്‍ 
അവിടെ സമാധാനമുണ്ടാകും. 

സ്വന്തം തെറ്റുകളില്‍ നിന്നും പഠിക്കാന്‍ 
തയ്യാറാകാത്തവ൯ ദരിദ്രനും നാണം കെട്ടവനു 
മായിത്തീരും. എന്നാല്‍ വിമര്‍ശിക്കപ്പെടുമ്പോ 
ഴോ ശിക്ഷിക്കപ്പെടുമ്പോഴോ ശ്രദ്ധിക്കുന്നവന്‍ 
നേട്ടമുണ്ടാകും. 

1ഒരുവനെന്തെങ്കിലും ആഗ്രഹിക്കുകയും അ 
പ്പോള്‍ അതു കിട്ടുകയും ചെയ്യുമ്പോള്‍ അയാള്‍ 
സന്തോഷിക്കും. എന്നാല്‍ ഭോഷന്‍ തിന്മ ആഗ്ര 
ഹിക്കുകയും അതില്‍നിന്നും വിട്ടുമാറാതിരിക്കു 
കയും ചെയ്യുന്നു. 

20ജ്ഞാനികളുമായി സൌഹൃദം സ്ഥാപിക്കുക. 
നിങ്ങളും ജ്ഞാനികളായിത്തീരും. എന്നാല്‍ ഭോ 
ഷന്മാരെ സൂഹൃത്തുക്കളാക്കി യാല്‍ നിങ്ങള്‍ കുഴ 

ങ്ങളില്‍ ചെന്നുപെടും. 

പാപികളെ അവര്‍ പോകുന്നിടത്തൊക്കെ 
ദുരിതങ്ങള്‍ വേട്ടയാടും. എന്നാല്‍ നീതിമാന്മാര്‍ 
ക്ക്‌ നന്മ സംഭവിക്കും. 

മാനീതിമാന്‍ തന്‍െറ മക്കള്‍ക്കും പേരക്കുട്ടി 
കള്‍ക്കും നല്‍കാനുള്ള ധനമുണ്ടാകും. അവസാ 
നം ദുഷ്ടന്മാര്‍ക്കുള്ളതെല്ലാം നീതിമാന്മാര്‍ക്കു ല 
ഭിക്കും. 

2നന്നായി വിളവുണ്ടാകുന്ന നല്ല നിലം ഒരു 
ദരിദ്രനുണ്ടായിരുന്നേക്കാം. എന്നാല്‍ തെറ്റായ 
തീരുമാനങ്ങളാല്‍ അവന്‍ പട്ടിണി കിടക്കുന്നു. 

24ഒരുവന്‍ തനന്‍െെറമക്കളെ സത്യമായും സ്നേ 
ഹിക്കുന്നുവെങ്കില്‍ അവര്‍ തെറ്റു ചെയ്യുമ്പോള്‍ 
അയാള്‍ തിരുത്തും. നീ നിന്‍െറപുത്രനെ സ്നേ 
ഹിക്കുന്നുവെങ്കില്‍ അവനു ശരിയായ പാത 
കാട്ടിക്കൊടുക്കുന്നതില്‍ നീ ശ്രദ്ധാലുവായിരി 
ക്കും. 

25നീതിമാന്‍ യഥാര്‍ത്ഥത്തില്‍ ആഗ്രഹിക്കുന്ന 
തുലഭിക്കും. എന്നാല്‍ ദുഷ്ടന്‍ അവനാവശ്യമു 














626 


ള്ള ഏറ്റവും പ്രധാന വസ്തുപോലും കിട്ടുക 
യില്ല. 


ജ്ഞാനിയായ സ്ത്രീ തന്‍െറവീടിനെ ശ 

] രിയായ രീതിയില്‍ നടത്താന്‍ ജ്ഞാനം 
ഉപയോഗിക്കുന്നു. എന്നാല്‍ ഭോഷയായ സ്ത്രീ 
തന്‍െറഭോഷത്തം കൊണ്ട്‌ തന്‍െറവീടിനെ തക 
ര്‍ക്കുന്നു. 

2നേരായി ജീവിക്കുന്നവന്‍ യഹോവയെ ആദ 
രിക്കുന്നു. എന്നാല്‍ വിശ്വസ്തനല്ലാത്തവന്‍ യ 
ഹോവയെ വെറുക്കുന്നു. 

ഭോഷന്‍ വാക്കുകള്‍ അവനു ദുരിതം വരു 
ത്തുന്നു. എന്നാല്‍ ജ്ഞാനിയുടെ വാക്കുകള്‍ 
അവനെ സംരക്ഷിക്കുന്നു. 

പണിയെടുക്കാന്‍ കാലികളില്ലാത്തവന്‍െറ 
പത്തായം ശൂന്യമാകും. നല്ല വിളവുണ്ടാക്കാ൯ 
മനുഷ്യര്‍ക്ക്‌ കാളയുടെ കരുത്ത്‌ ഉപയോഗിക്കാം. 

ടവിശ്വസ്തനായവന്‍ നുണ പറയുന്നില്ല. അ 
യാളൊരു നല്ല സാക്ഷിയാകുന്നു. എന്നാല്‍ ആ 
ശ്രയിക്കാന്‍ കൊള്ളാത്തവന്‍ ഒരിക്കലും സത്യം 
പറയുന്നില്ല. അയാളൊരു കള്ളസ്റ്റാക്ഷിയാകു 
ന്നു. 

ദൈവത്തെ പരിഹസിക്കുന്നവര്‍ ജ്ഞാനം 
തേടുമെങ്കിലും കണ്ടെത്തുകയില്ല. ദൈവത്തില്‍ 
വിശ്വസിക്കുന്നവരാണ്‌ സത്യത്തില്‍ ജ്ഞാനി 
കള്‍. അറിവ്‌ അവര്‍ക്ക്‌ അനായാസം ലഭിക്കുന്നു. 

"ഭോഷനുമായി കൂട്ടുകൂടരുത്‌. അവനു നിന്നെ 
പഠിപ്പിക്കാനൊന്നുമില്പ. 

മിടുക്കന്മാര്‍ ജ്ഞാനികളാകുന്നു. എന്തെന്നാ 
ല്‍, സ്വന്തം പ്രവൃത്തികളെപ്പറ്റി അവര്‍ ശ്രദ്ധ 
യോടെ ചിന്തിക്കുന്നു. എന്നാല്‍ ഭോഷന്മാര്‍ 
വിഡ്ഡികളാകുന്നു. എന്തെന്നാല്‍ വഞ്ചനകൊ 
ണ്ടു തങ്ങള്‍ക്കു ജീവിക്കാനാകുമെന്ന്‌ അവര്‍ 
കരുതുന്നു. 

98ഭോഷ൯ന്‍ തന്‍െറ ദുഷ്പ്രവൃത്തികള്‍ക്കു വില 
നല്‍കുന്നതില്‍ ചിരിക്കുന്നു. എന്നാല്‍ നല്ലവര്‍ 
മാപ്പുനേടാ൯ വളരെ ശ്രമിക്കുന്നു. 

10ഒരുവ൯ ദു:ഖിതനെങ്കില്‍ ആ ദുഃഖം അവനു 
മാത്രമേ അനുഭവമാകൂ. അതേപോലെ ഒരുവന്‍ 
സന്തുഷ്ടനെങ്കില്‍, ആ ആഹറ്റാദമനുഭവിക്കാനും 
അവനൊരുത്തനേ കഴിയൂ. ॥ദുഷ്ട൯ന്‍െറ വസ 
തി തകര്‍ക്കപ്പെടും. എന്നാല്‍ നീതിമാന്‍െറ ഭവ 
നം എന്നെന്നേക്കും നിലനില്‍ക്കും. 

12നേരായതെന്ന്‌ മനുഷ്യര്‍ കരുതുന്ന ഒരു മാര്‍ 
ഗൂമുണ്ട്‌. എന്നാല്‍ ആ മാര്‍ഗ്ഗം മരണത്തിലേക്കേ 
നയിക്കൂ. 

മചിരിക്കുന്നുണ്ടെങ്കിലും ഒരുവന്‍ ദു:ഖിതനാ 
യിരിക്കാം. ചിരി കഴിയുമ്പോള്‍ വ്യസനം തങ്ങി 
നില്‍ക്കും. 

ദുഷ്ടര്‍ തങ്ങളുടെ തെറ്റുകള്‍ക്ക്‌ പൂര്‍ണ്ണമാ 
യും ശിക്ഷിക്കപ്പെടും. നീതിമാന്മാര്‍ തങ്ങളുടെ 
സല്‍പ്രവൃത്തികളുടെ ഫലംനേടുകയുംചെയ്യും. 

15ഭോഷന്‍ കേള്‍ക്കുന്നതെല്ലാം വിശ്വസിക്കും. 
എന്നാല്‍ ജ്ഞാനിശ്രദ്ധയോടെ ചിന്തിച്ചേ സ്വീ 
കരിക്കൂ. 

1ജ്ഞാനി യഹോവയെ ആദരിക്കുകയും തി 
ന്മയില്‍ നിന്നകന്നു നില്‍ക്കുകയും ചെയ്യുന്നു. 
എന്നാല്‍ ഭോഷന്‍ വീണ്ടുവിചാരമില്ലാതെ പ്ര 
വര്‍ത്തിക്കുന്നു. 

17ക്ഷിപ്രകോപി ഭോഷത്തങ്ങള്‍ ചെയ്യുന്നു. 
ജ്ഞാനിയാകട്ടെ ക്ഷമയോടെ കാക്കുന്നു. 

18ഭോഷന്‍മാര്‍ തങ്ങളുടെ ഭോഷത്തങ്ങള്‍ക്ക്‌ 
ശിക്ഷിക്കപ്പെടുന്നു. എന്നാല്‍ ജ്ഞാനികള്‍ അ 
റിവുകൊണ്ട്‌ സമ്മാനിതരാകും. 











627 


19നീതിമാന്മാര്‍ ദുഷ്ടന്മാര്‍ക്കെതിരെ വിജയം 
നേടും. ദുഷ്ടന്മാര്‍ അവരുടെമുമ്പില്‍ നമസ്ക 
രിക്കാന്‍ നിര്‍ബ്ബന്ധിതരാകും. 

2ദരിദ്രന്‌ സുഹൃത്തുക്കളുണ്ടാകുന്നില്ല, അവ 
നന്‍െറെ അയല്‍വാസിപോലും. എന്നാല്‍ ധനിക 
നനേകം സുഹൃത്തുക്കളുണ്ടാകുന്നു. 

നിങ്ങളുടെ കൂട്ടുകാരനെച്പറ്റി തിന്മ വിചാ 
രിക്കരുത്‌. സന്തുഷ്ടരായിരക്കാനാഗ്രഹിക്കുന്നു 
വെങ്കില്‍ പാവങ്ങളോടു കരുണ കാട്ടുക. 

22തിന്മകളാലോചിക്കുന്നവന്‍ തെറ്റു ചെയ്യുക 
യാണ്‌. എന്നാല്‍, നന്മചെയ്യാന്‍ ശ്രമിക്കുന്നവന്‍ 
സ്നേഹവും വിശ്വസ്തതയുമുള്ള സുഹൃത്തുക്ക 
ളുണ്ടാകും. 

23നിങ്ങള്‍ കഠിനാദ്ധ്വാനം ചെയ്താല്‍ നിങ്ങ 
ളാഗ്രഹിക്കുന്നതു ലഭിക്കും. എന്നാല്‍ ഒന്നും ചെ 
യാതെ വായാടിയായിരുന്നാല്‍ നിങ്ങള്‍ക്കു ദാ 
രിദ്രയമുണ്ടാകും. 

24ജീഞാനികള്‍ക്ക്‌ സമ്പത്തു പ്രതിഫലമായി 
ലഭിക്കും. എന്നാല്‍ ഭോഷന്മാര്‍ക്ക്‌ ഭോഷത്തം 
പ്രതിഫലമായി കിട്ടും. 

25സത്യം പറയുന്നവന്‍ അന്യരെ സഹായിക്കു 
ന്നു. നുണ പറയുന്നവന്‍ അന്യരെ മുറിവേല്ലി 
ക്കുകയാണ്‌. 

2യഹോവയെ ആദരിക്കുന്നവന്‍ സുരക്ഷി 
തന്‍. അവന്‍െറ കുട്ടികളും സുരക്ഷിതരായി 
വസിക്കും. 

2 യഹോവയോടുള്ള ആദരവ്‌ സത്യജീവന്‍ 
നല്‍കുന്നു. അതൊരുവനെ മരണക്കെണിയില്‍ 
നിന്നും രക്ഷിക്കുന്നു. 

28അനേകം മനുഷ്യരെ ഭരിക്കുന്ന രാജാവ്‌ ശ്രേ 
ഷ്ഠ൯. എന്നാല്‍ പ്രജകളൊന്നുമില്ലെങ്കില്‍ രാജാ 
വ്‌ വിലകെട്ടവനാകുന്നു. 

ക്ഷമാശീലനാണ്‌ അതിസമര്‍ത്ഥന്‍. ക്ഷിപ്ര 
കോപിതാനൊരു വിഡ്ഡിയാണെന്നു സ്വയം 
തെളിയിക്കുന്നു. 

30മന:സമാധാനമുള്ളവന്‍്ററ ശരീരവും ആ 
രോഗ്യമുള്ളതായിരിക്കും. എന്നാല്‍ അസൂയ ശ 
രീരത്തെ രോഗമുള്ളതാക്കും. 

ദരിദ്രര്‍ക്കു ദുരിതമുണ്ടാക്കുന്നവന്‍ ദൈവ 
ത്തെ ആദരിക്കുന്നില്ലെന്നു സ്വയം തെളിയിക്കു 
ന്നു. ദൈവമാണ്‌ ഇരുകൂട്ടരെയും സൃഷ്ടിച്ചത്‌. 
എന്നാല്‍ ദരിദ്രരോടു കരുണ കാട്ടുന്നവ൯ താന്‍ 
ദൈവത്തെ ആദരിക്കുന്നു എന്നു തെളിയിക്കു 
ന്നു. 

ദാതങ്ങളുടെ ദുഷ്പ്രവൃത്തി മൂലം ദുഷ്ടന്മാര്‍ 
പരാജിതരാകുന്നു. എന്നാല്‍ നീതിമാന്മാര്‍ തങ്ങ 
ളുടെ മരണ കാലത്തും വിജയം നേടും. 

ജ്ഞാനി എല്ലായ്‌പ്പോഴും വിവേകത്തോടെ 
ചിന്തിക്കുന്നു. എന്നാല്‍ ഭോഷന്‍ ജ്ഞാനത്തെ 
പ്പറ്റി ഒന്നുമറിയുന്നില്ല. 

34നന്മ ഒരു രാജ്യത്തെ മഹത്താക്കും. എന്നാല്‍ 
പാപം ജനത്തിന്‌ അപമാനമാകുന്നു. 

ജ്ഞാനികളായ നേതാക്കളുള്ള രാജാവ്‌ സ 
ന്തുഷ്ടന്‍. എന്നാല്‍ ഭോഷന്മാരായ നേതാക്ക 
ളോടു രാജാവ്‌ കോപിക്കുന്നു. 

സമാധാനത്തോടെയുള്ള മറുപടി കോ 

] പത്തെഇല്ലാതാക്കുന്നു. പരുക്കന്‍ മറുപടി 
കോപത്തെ ജ്വലിപ്പിക്കുന്ന. 

ജ്ഞാനി സംസാരിക്കുമ്പോള്‍ മറ്റുള്ളവര്‍ കേ 
ള്‍ക്കാനിഷ്ടപ്പെടുന്നു. ഭോഷനന്‍െറ വാക്കുക 
ളാകട്ടെ വെറും പാഴ്വാക്കുകളും. 

3എല്ലായിടവും എന്തു നടക്കുന്നുവെന്നത്‌ യ 
ഹോവ കാണുന്നു. നീതിമാനും ദുഷ്ടനുമടക്കം 
എല്ലാവരെയും യഹോവ നിരീക്ഷിക്കുന്നു. 











സദൃശവാക്യങ്ങൾ 14:19-15:23 


കാരുണ്യമുള്ള വാക്കുകള്‍ ജീവന്‍െറ വൃക്ഷം 
പോലെയാകുന്നു. എന്നാല്‍ നുണപറയുന്ന വാ 
ക്കുകള്‍ ഒരുവന്‍െറ ആത്മാവിനെ തകര്‍ക്കുന്നു. 

ടഭോഷന്‍ സ്വന്തം പിതാവിന്‍െറ ഉപദേശം 
ചെവിക്കൊള്ളുന്നില്ല. എന്നാല്‍ ആരെങ്കിലും 
പഠിപ്പിക്കുന്നതിനെ ജ്ഞാനി ശ്രദ്ധയോടെ കേ 
ള്‍ക്കും. 

നീതിമാന്മാര്‍ പലകാര്യങ്ങളിലും സമ്പന്ന 
രാണ്‌. എന്നാല്‍ ദുഷ്ടന്‍ തനിക്കുള്ളവയില്‍ 
നിന്നും ദുരിതങ്ങളുണ്ടാകുന്നു. 

ജ്ഞാനികള്‍ പുതുമയുള്ള വിവരങ്ങള്‍ നല്‍ 
കുന്നു. ഭോഷരാകട്ടെ കേള്‍ക്കാന്‍കൊള്ളാത്ത 
കാര്യങ്ങള്‍ പറയുന്നു. 





ദുഷ്ടന്മാരുടെ വഴിപാടുകള്‍ യഹോവ വെ 
റൂക്കുന്നു. എന്നാല്‍ നീതിമാന്‍െറ പ്രാര്‍ത്ഥന 
കേള്‍ക്കുന്നതില്‍ യഹോവ ആഹ്ലാദിക്കുന്നു. 

ദുഷ്ടന്മാരുടെ ജീവിതരീതി യഹോവ വെറു 
ക്കുന്നു. നന്മചെയ്യാ൯ ശ്രമിക്കുന്നവരെ യഹോ 
വ സ്നേഹിക്കുന്നു. 
10%തെറ്റായി ജീവിക്കാന്‍ തുടങ്ങുന്നവന്‍ ശി 
ക്ഷിക്കപ്പെടും. തിരുത്തപ്പെടാനിഷ്ടപ്പെടാത്ത 
വന്‍ നശിപ്പിക്കപ്പെടുകയും ചെയ്യും. 
വ1പാതാളത്തിലേതടക്കം എല്ലായിടവും സംഭ 
വിക്കുന്ന കാര്യങ്ങള്‍ യഹോവയറിയുന്നു. അ 
തിനാല്‍ മനുഷ്യരുടെ മനസ്സുകളില്‍ നടക്കുന്ന 
കാര്യങ്ങളും യഹോവയറിയുന്നു. 

2ഭോഷന്‍ താന്‍ തെറ്റുകാരനെന്നു പറയുന്ന 
തിഷ്‌ടപ്പെടുന്നില്ല. ജ്ഞാനികളോട്‌ ഉപദേശം 
തേടാനും അയാള്‍ കൂട്ടാക്കുന്നില്ല. 

13ആഹറ്റാദിക്കുന്നവന്‍െറ മുഖം അവന്‍െറ ആ 
റ്റാദംപ്രകടിപ്പിക്കും. എന്നാല്‍ ഒരുവന്‍ ദു:ഖി 
തനെങ്കില്‍ അവന്‍െറആത്മാവ്‌ ആ ദു:ഖം പ്രക 
ടിപ്പിക്കും. 

ജ്ഞാനി കൂടുതല്‍ അറിവുനേടാന്‍ ശ്രമിക്കു 
ന്നു. മുഡനാകട്ടെ കൂടുതല്‍ ഭോഷത്തം നേടാ 
നും. 

ചില ദരിദ്രര്‍ എല്ലായ്‌പ്പോഴും ദു:ഖിതരാണ്‌ 
എന്നാല്‍ മനസാ ആറൂറ്റാദിക്കുന്നവര്‍ക്ക ജീവിതം 
എപ്പോഴും വലിയൊരു വിരുന്നാണ്‌. 

16ധനവും ദുരിതങ്ങളുമുണ്ടാകുന്നതിലും മെ 
ച്ചം ദരിദ്രനായിരുന്ന്‌ യഹോവയെ ആദരിക്കു 
ന്നതാകുന്നു. 

17വെറുപ്പുള്ളിടത്തുനിന്നും ധാരാളം ഭക്ഷിക്കു 
ന്നതിലും ഭേദം സ്നേഹമുള്ളിടത്തു നിന്ന്‌ അല്പം 
കഴിക്കുന്നതാകുന്നു. 

8ക്ഷിപ്രകോപികള്‍ വേഗത്തില്‍ ആപത്തു 
ണ്ടാക്കുന്നു. എന്നാല്‍ ക്ഷമാശീല൯ സമാധാന 
മുണ്ടാക്കുന്നു. 

തടിയന്‍ എല്ലായിടവും കുഴപ്പങ്ങളുണ്ടാകും. 
എന്നാല്‍ വിശ്വസ്തന്‍ ജീവിതം സുഖകരമാ 
യിരിക്കും. 

2 ജ്ഞാനിയായ പുത്രന്‍ പിതാവിനു സമാ 
ധാനം നല്‍കുന്നു. ഭോഷനാകട്ടെ തന്‍െറ അമ്മ 
യ്ക്ക്‌ അപമാനം വരുത്തുന്നു. 

മിഭോഷത്തം പ്രവര്‍ത്തിക്കുന്നത്‌ ഭോഷനെ സ 
ന്തോഷിപ്പിക്കുന്നു. ജ്ഞാനിയാകട്ടെ ശ്രദ്ധയോ 
ടെ ശരിയായതു ചെയ്യുന്നു. 

2തതിയായ ഉപദേശം കിട്ടാത്തവനന്‍െറ പദ്ധ 
തികള്‍ പൊളിയും. എന്നാല്‍ ജ്ഞാനികള്‍ പറ 
യൂന്നതു ചെവിക്കൊള്ളുന്നവന്‍ വിജയിക്കും. 

23നല്പമറുപടി നല്‍കുന്നവന്‍ സന്തോഷിക്കു 
ന്നു. ശരിയായസമയത്തെ ശരിയായവാക്ക്‌ അ 
തിവിശിഷ്ടം. 


























സദൃശവാക്യങ്ങൾ 15:24-16:28 


ജ്ഞാനിയുടെ പ്രവൃത്തികള്‍ ഭൂമിയിന്മേ 
ലെ “ജീവിതത്തിലേക്കു നയിക്കുകയും മരണ 
ക്കുഴിയിലേക്കു പോകുന്നതില്‍ നിന്നും അയാളെ 
തടയുകയും ചെയ്യും. 

2അഹങ്കാരിക്കുള്ളതെല്ലാം യഹോവ നശിപ്പി 
ക്കും എന്നാല്‍ വിധവയ്ക്കുള്ളതെല്പാം യഹോവ 
സംരക്ഷിക്കുന്നു. 

2ദുഷ്ടചിന്തകളെ യഹോവ വെറുക്കുന്നു. എ 
ന്നാല്‍ കാരുണ്യമുള്ള വാക്കുകളില്‍ യഹോവ 
സന്തോഷിക്കുന്നു. 

2?വഞ്ചനയിലൂടെ നേടുന്നവന്‍ തന്‍െറ കുടും 
ബത്തിലേക്കു ദുരിതം കൊണ്ടുവരുന്നു. എന്നാല്‍ 
വിശ്വസ്തനായിരിക്കുന്നവന്‍ ഒരാപത്തും വരി 
കയില്ല. 

28തറുപടി പറയുംമുമ്പ്‌ നീതിമാന്മാര്‍ ആലോ 
ചിക്കുന്നു. എന്നാല്‍ ദുഷ്ടന്മാര്‍ ആലോചിക്കും 
മുമ്പേ സംസാരിക്കുന്നു; അതവര്‍ക്കു ദുരിതങ്ങ 
ളുണ്ടാക്കുകയും ചെയ്യുന്നു. 

29യഹോവ ദുഷ്ടന്മാരില്‍നിന്നും വളരെ അക 
ലെയാകുന്നു. എന്നാല്‍ നീതിമാന്മാരുടെ പ്രാര്‍ 
ത്ഥന അവന്‍ എപ്പോഴും കേള്‍ക്കുന്നു. 

30പുഞ്ചിരിക്കുന്നവ൯ അന്യരെ സന്തോഷി 
പ്പിക്കുന്നു. നല്ലവാര്‍ത്ത മന:സുഖം നല്‍കുന്നു. 

31തെറ്റുചെയ്തുവെന്ന്‌ ആരെങ്കിലും ചൂണ്ടി 
ക്കാണിക്കുമ്പോള്‍ ശ്രദ്ധിക്കുന്നവന്‍ വളരെ വി 
വേകിയാകുന്നു. 

32എന്നാല്‍ പഠിക്കാന്‍ വിസമ്മതിക്കുന്നവ൯ 
സ്വയം മുറിവേല്ലിക്കുക മാത്രമാണ്‌. എന്നാല്‍ 
സ്വന്തം തെറ്റ്‌ അന്യന്‍ ചൂണ്ടിക്കാണിക്കുമ്പോള്‍ 
അതു ചെവിക്കൊള്ളുന്നവ൯ കൂടുതല്‍ കൂടുതല്‍ 
മനസ്സിലാക്കും. 

യഹോവയെ ആദരിക്കുന്നവന്‍ ജ്ഞാനിയാ 
കാന്‍ പഠിക്കുന്നു. യഹോവയെ സത്യമായും 
ആദരിക്കും മുമ്പ്‌ വിനീതനായിത്തീരണം. 














16 മനുഷ്യര്‍ പദ്ധതികളിടുന്നു. എന്നാല്‍ യ 
ഹോവയാണതു നിറവേറ്റുന്നത്‌. 

തന്‍െറ പ്രവൃത്തികളെല്ലാം ശരിയെന്ന്‌ ഒരു 
വ൯കരുതുന്നു. എന്നാല്‍ മനുഷ്യന്‍െറ പ്രവൃത്തി 
കളുടെ അടിസ്ഥാനപ്രേരണകള്‍ യഹോവ വി 


628 


പ്ലെടണമെന്നു നിശ്ചയിക്കുന്നത്‌ യഹോവയാ 


10രാജാവ്‌ സംസാരിക്കുമ്പോള്‍ അദ്ദേഹത്തി 
ന്‍െറവാക്കുകള്‍ നിയമമാകുന്നു. അദ്ദേഹത്തി 
ന്‍െറ വിധികള്‍ നീതിയുക്തമായിരിക്കണം. 

1എല്ലാ തോതുകളും തുലാസ്സുകളും സത്യമാ 
യിരിക്കണമെന്നു യഹോവ ഇച്ഛിക്കുന്നു. 
എല്ലാ വ്യാപാര കരാറുകളും ന്യായമായിരിക്ക 
ണമെന്നും അവന്‍ ആഗ്രഹിക്കുന്നു. 

2തിന്മ ചെയ്യുന്നവരെ രാജാക്കന്മാര്‍ വെറുക്കു 
ന്നു. നന്മ അവന്‍െറ രാജ്യത്തെ ബലപ്പെടുത്തും. 

13സത്ൃയം കേള്‍ക്കാന്‍ രാജാക്കന്മാര്‍ ആഗ്രഹി 
ക്കുന്നു. നുണ പറയാത്തവരെ രാജാക്കന്മാര്‍ ഇ 
ഷ്ടപ്പെടുന്നു. 

14രാജാവ്‌ കോപിച്ചാല്‍ അദ്ദേഹത്തിന്‌ ആരെ 
യും വധിക്കാം. ജ്ഞാനിയായവന്‍ രാജാവിനെ 
സന്തോഷിപ്പിക്കാന്‍ ശ്രമിക്കും. 

രാജാവ്‌ പ്രസാദിക്കുമ്പോള്‍ ജീവിതം നിന 
ക്കു സുഗമമാകുന്നു. രാജാവിന്‍െറ പ്രീതി വസ 
ന്തകാലമേഘത്തില്‍ നിന്നും പൊഴിയുന്ന മഴ 
ത്തുള്ളി പോലെയായിരിക്കും. 

1ജ്ഞാനം സ്വര്‍ണ്ണത്തെക്കാള്‍ വിലപിടിച്ച 
താകുന്നു. ധാരണാശക്തി വെള്ളിയെക്കാള്‍ വി 
ലപിടിച്ചതുമാകുന്നു. 

17നീതിമാന്മാര്‍ തിന്മയില്‍ നിന്നകന്നു വസി 
ക്കാന്‍ ശ്രമിക്കുന്നു. സ്വന്തം ജീവിതത്തെ ശ്രദ്ധ 
യോടെനോക്കുന്നവര്‍ സ്വന്തം പ്രാണനെയാണു 
കാക്കുക. 

18അഹങ്കാരി നാശത്തിനന്‍െറ വക്കിലാകുന്നു. 
അന്യരെക്കാള്‍ ശ്രേഷ്ഠനാണുതാനെന്നു കരുതു 
ന്നവ൯ പരാജയത്തിന്‍െറ വക്കിലും. 

19അന്യരെക്കാള്‍ ശ്രേഷ്ഠത ചമയുന്ന ധനിക 
രുമായി സമ്പത്തു പങ്കുവയ്ക്കുന്നതിലും ഭേദമാ 
ണ്‌ വിനീതനായി ദരിദ്രരോടൊപ്പം കഴിയു 
ന്നത്‌. 

20അന്യ്ര്‍ പഠിപ്പിക്കുമ്പോള്‍ ശ്രദ്ധിക്കുന്നവ 
നുനേട്ടം. യഹോവയില്‍ വിശ്വസിക്കുന്നവന്‍ 
അനുഗ്ൃഹീതന്‍. 

2ജ്ഞാനിയായവനെ ജനം അറിയും. സൂക്ഷി 
പു വാക്കുപയോഗിക്കുന്നവന്‍ വളരെ പ്രോത്സാ 

















ലയിരുത്തുന്നു. 

നിന്‍െറ പ്രവൃത്തികളിലെല്ലാം യഹോവയി 
ങ്കലേക്കു തിരിയുക. നീ വിജയിയാകും. 

യഹോവയ്ക്കു എല്ലാത്തിനും പദ്ധതികളു 
ണ്ട്‌. യഹോവയുടെ പദ്ധതികളില്‍ ദുഷ്ടന്മാര്‍ 
നശിപ്പിക്കപ്പെടുകയും ചെയ്യും. 

ടതാന്‍ അന്യരെക്കാള്‍ ശ്രേഷ്ഠനെന്ന്‌ സ്വയം 
കരുതുന്ന ഓരോരുത്തരെയും യഹോവ വെറു 
ക്കുന്നു. ആ അഹങ്കാരികളെ മുഴുവനും യഹോവ 
ശിക്ഷിക്കും. 

ബേഥാര്‍ത്ഥ സ്നേഹവും വിശ്വാസ്യതയും നി 
ന്നെ നിര്‍മ്മലനാക്കും. യഹോവയെ ആദരിക്കു 
ക, നീ തിന്മയില്‍നിന്നും വളരെ അകന്നു നില്‍ 
ക്കും. 

ഒരുവന്‍ യഹോവ ഇഷ്ടപ്പെടുന്ന രീതിയില്‍ 
നേരായി ജീവിച്ചാല്‍ അവന്‍െറ ശത്രുക്കള്‍ പോ 
ലും അവനോടു സമാധാനത്തില്‍ കഴിയും. 

നേരായ മാര്‍ഗ്ഗത്തിലൂടെ അല്പം നേടുന്നതാ 
ണ്‌ വഞ്ചനയിലൂടെ ധാരാളം നേടുന്നതെക്കാള്‍ 
മെച്ചം. 

$താനാഗ്രഹിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഒരുവന്‍ 
പദ്ധതികളിടാം. എന്നാല്‍ അതിലേതു നിറവേറ്റ 








ഭൂമിയിന്മേലെ “മുകളില്‍” അതായത്‌ “നിലത്തിനു 
മുക ളില്‍” എന്നര്‍ത്ഥം. 


ഹകനാകാന്‍ കഴിയും. 

2ജ്ഞാനം, അതുള്ളവന്‍ യഥാര്‍ത്ഥ ജീവന്‍ 
നല്‍കുന്നു. ഭോഷന്മാരാകട്ടെ കൂടുതല്‍ ഭോഷത്ത 
ങ്ങളേ പഠിക്കൂ. 

ജ്ഞാനി എന്തെങ്കിലും പറയുന്നതിനു മു 
മ്പ്‌ നന്നായി ആലോചിക്കും. അവന്‍ പറയുന്ന 
വാക്കുകളാകട്ടെ നല്ലവയും ശ്രവണയോഗ്യവു 
മാകുന്നു. 

24നല്ല വാക്കുകള്‍ തേന്‍പോലെയാകുന്നു. 
അവ സ്വീകരിക്കാന്‍ എളുപ്പവും ആരോഗ്യ 
ത്തിനു നല്ലതുമാകുന്നു. 

2ടതനുഷ്യര്‍ക്ക്‌ നന്നെന്നു തോന്നുന്ന ഒരു മാര്‍ഗ്ഗ 
മുണ്ട്‌. ആ മാര്‍ഗ്ഗമാകട്ടെ മരണത്തിലേക്കേ ന 
യിക്കൂ. 

2%പണിക്കാരനെറെ അഭിലാഷം അവനെക്കൊ 
ണ്ടു പണിയെടുപ്പിക്കുന്നു. പണിക്കാരന്‍നെറ വി 
ശച്ച അവനെ പണിയെടുപ്പിക്കുന്നു. 

മ7വിലകെട്ടവ൯ തിന്മകള്‍ ചെയ്യാനാലോചി 
ക്കുന്നു. അവന്‍െറ ഉപദേശം അഗ്നിപോലെ 
നശിപ്പിക്കുന്നു. 

മര്‍കുഴവ്പുക്കാരന്‍ എപ്പോഴും പ്രശ്നങ്ങളുണ്ടാ 
ക്കുന്നു. അയാള്‍ അപവാദങ്ങള്‍ പരത്തുകയും 
ഉറ്റചങ്ങാതിമാരെ തമ്മില്‍ തെറ്റിക്കുകയും ചെ 


മുന്നു. 





629 


കുഴപ്പക്കാരന്‍ തന്‍െറ സുഹൃത്തുക്കള്‍ക്കിട 
യില്‍ ധാരാളം പ്രശ്നങ്ങള്‍ സൃഷ്ടിക്കുന്നു. നന്ന 
ല്ലാത്ത വഴിയേ അവന്‍ അവരെ നയിക്കും. 

34വിനാശകരമായ ചിലത്‌ ആസൂത്രണം ചെ 
യ്യുമ്പോള്‍ അയാള്‍ കണ്ണിറുക്കുന്നു. അയല്‍ക്കാ 
രനെ മുറിപ്പെടുത്താന്‍ ആലോചിക്കുമ്പോള്‍ അ 
യാള്‍ ചിരിക്കുന്നു. 

31നല്ല ജീവിതം നയിച്ചവരുടെ മഹത്വത്തി 
ന്‍െറ കിരീടമാണ്‌ നരച്ചമുടി. 

ദാശക്തനായ ഭടനായിരിക്കുന്നതിലും ഭേദമാ 
ണ്‌ ക്ഷമയോടെയിരിക്കുകയെന്നത്‌. നഗരം മുഴു 
വന്‍ നിയന്ത്രിക്കുന്നതിലും നന്നാണ്‌ സ്വന്തം 
കോപത്തെ നിയന്ത്രിക്കുന്നത്‌. 

മനുഷ്യര്‍ തീരുമാനങ്ങളെടുക്കാ൯ നറുക്കി 
ടുന്നു. എന്നാല്‍ തീരുമാനങ്ങള്‍ വരുന്നത്‌ ദൈവ 
ത്തില്‍ നിന്നാകുന്നു. 


സമാധാനത്തോടെയിരുന്ന്‌ ഒരു ഉണങ്ങി 
] യ അല്പം തിന്നുന്നത്‌ വിവാദങ്ങള്‍ക്കിട 
യില്‍ ഒരു വീടുനിറയെ ഭക്ഷണം കഴിക്കുന്ന 
തിലും ശ്രേഷ്ഠമാകുന്നു. 

സമര്‍ത്ഥനായ ദാസന്‍ യജമാനന്‍െറ വി 
ഡ്ഡിയായ മകനന്‍െറമേല്‍നിയന്ത്രണം ലഭിക്കും. 
ജ്ഞാനിയായ ആ ദാസന്‍ ഒരു പുത്രനെപ്പോ 
ലെ പരിഗണിക്കപ്പെടുകയും സ്വത്തില്‍ വീതം 
കിട്ടുകയും ചെയ്യും. 

സ്വര്‍ണ്ണവും വെള്ളിയും ശുദ്ധീകരിക്കാന്‍ അ 
ഗ്നിയി ഹന്ന. എന്നാല്‍ മനുഷ്യഹൃദയങ്ങളെ 
ശുദ്ധീകരിക്കുന്നത്‌ യഹോവയാകുന്നു. 

ദുഷ്ടന്‍ അന്യര്‍ പറയുന്നതിന്മകള്‍ കേള്‍ക്കു 
ന്നു. നുണപറയുന്നവരും നുണകള്‍ശ്രദ്ധിക്കുന്നു. 

ടചിലര്‍ ദരിദ്രരെ കളിയാക്കുന്നു. പ്രശ്നങ്ങളു 
ഒളവരെ അവര്‍ പരിഹസിക്കുന്നു. തങ്ങളെ സൃ 
ഷ്ടിച്ച ദൈവത്തെ അവര്‍ ബഹുമാനിക്കുന്നി 
ല്ലെന്നാണതു കാണിക്കുന്നത്‌. ആ ദുഷ്ടന്മാര്‍ 
ശിക്ഷിക്കപ്പെടും. 

പേരക്കുട്ടികള്‍ വൃദ്ധരെ സന്തോഷിപ്പിക്കു 
ന്നു. കൂട്ടികള്‍ തങ്ങളുടെ മാതാപിതാക്കളില്‍ 
അഭിമാനിക്കുന്നു. 

"ഭോഷന്‍ അധികം സംസാരിക്കുന്നതു ബുദ്ധി 
യല്ല. അതേപോലെ ഭരണാധിപന്‍ നുണപറ 
യുന്നതും ബുദ്ധിയല്ല. 

കൈക്കൂലി ആകര്‍ഷകമാണെന്നു കരുതുന്ന 
വരുണ്ട്‌. എവിടെച്ചെന്നാലും അവരങ്ങനെയാ 
യിരിക്കും. 

നിന്നോടു തെറ്റു ചെയ്യുന്നവനോടു ക്ഷമി 
ക്കുന്നത്‌ നിനക്കു സുഹൃത്തുക്കളെളഉണ്ടാക്കും. എ 
ന്നാല്‍ അവന്‍െറ തെറ്റുകളെപ്പറ്റി നീ വീണ്ടും 
ഓര്‍മ്മിച്ചിരുന്നാല്‍ അതു നിങ്ങളുടെ സരഹൃദ 
ത്തിനു മുറിവേല്ലിക്കും. 

10സമര്‍ത്ഥന്‍ താന്‍ ചെയ്യുന്ന തെറ്റുകളില്‍ 
നിന്നും പഠിക്കുന്നു. ഭോഷനാകട്ടെ നൂറു പാഠ 
ങ്ങളുണ്ടായാലും ഒന്നും പഠിക്കുകയില്ല. 

ദുഷ്ടന്‍ തെറ്റു ചെയ്യാന്‍ മാത്രമാണാഗ്രഹം. 
അവസാനം, ദൈവം അവനെ ശിക്ഷിക്കാന്‍ 
ഒരു ദൂതനെ അയയ്ക്കും. 

കുട്ടി മോഷ്ടിക്കപ്പെട്ടതില്‍ കോപിച്ചുനില്‍ 
ക്കുന്ന, തള്ളക്കരടിയെ കാണുന്നത്‌ അപകടക 
രമാണ്‌. എങ്കിലും ഭോഷത്തം കാണിക്കാന്‍ മാത്രം 
തിരക്കുകൂട്ടുന്ന വിഡ്ഡ്ിയെ കാണുന്നതിലും 
ഭേദമാണത്‌. 

13നിനക്കു നന്മ ചെയ്യുന്നവരോടു തിന്മയൊ 
ന്നും ചെയ്യരുത്‌. നീ അങ്ങനെ ചെയ്താല്‍ ബാ 
ക്കി ജീവിതകാലം നിനക്കു ദുരിതമുണ്ടാകും. 











സദൃശവാക്യങ്ങൾ 16:29-18:6 


14തര്‍ക്കം തുടങ്ങുന്നത്‌ ഒരു അണക്കെട്ടു പൊട്ടി 
ച്ചുവിടുന്നതുപോലെയാണ്‌. അതിനാല്‍ വഷ 
ഓകും മുമ്പ്‌ വഴക്കുനിര്‍ത്തുക. 

തെറ്റു ചെയ്യാത്തവന്‍ ശിക്ഷിക്കപ്പെടുന്ന 
തും തെറ്റു ചെയ്തവന്‍ ശിക്ഷിക്കപ്പെടാത്തതും 
യഹോവ വെറുക്കുന്നു. 

16ഭോഷനു പണമുണ്ടെങ്കില്‍ അത്‌ നിരര്‍ത്ഥ 
കമാകുന്നു. എന്തെന്നാല്‍, ജ്ഞാനിയാകാന്‍ ആ 
പണം അയാളുപയോഗിക്കുന്നില്ല. 

17സുഹൃത്ത്‌ എപ്പോഴും സ്നേഹിക്കുന്നു. യ 
ഥാര്‍ത്ഥസഹോദര൯ എല്ലായ്‌പ്പോഴും കുഴപ്പങ്ങ 
ളുണ്ടാകുമ്പോഴും നിന്നെ സഹായിക്കുകയും 
ചെയ്യും. 

18അന്യനന്‍െറ കടത്തിന്‍െറഉത്തരവാദിത്വം ഒരു 
ഭോഷന്‍ മാത്രമേ ഏറ്റെടുക്കൂ. 

19തര്‍ക്കിക്കുന്നത്‌ ആസ്വദിക്കുന്നവന്‍ പാപ 
വും ആസ്വദിക്കുന്നു. ആത്മപ്രശംസ നടത്തുന്ന 
വന്‍ സ്വയം കുഴപ്പങ്ങള്‍ ക്ഷണിച്ചുവരുത്തുക 
യാണ്‌. 

20വക്രഹൃദയമുള്ളവന്‍ നേട്ടങ്ങളൊന്നുമുണ്ടാ 
കില്ല. നുണ പറയുന്നവന്‍ കുഴപ്പങ്ങളുണ്ടാകും. 

2ഭോഷനായ പുത്രനുള്ളപിതാവ്‌ വളരെ ദു: 
ഖിക്കും. ഭോഷനന്‍െറ പിതാവ്‌ സന്തോഷിക്കുക 
യില്ല. 

മാസന്തോഷം നല്ല മരുന്നു പോലെയാകുന്നു. 
ദു:ഖമാകട്ടെ രോഗം പോലെയും. 

ദുഷ്ടന്‍ അന്യരെ ചതിക്കാന്‍ രഹസ്യമായി 
പണം വറ്റുന്നു. 

24ജ്ഞാനി എപ്പോഴും ഏറ്റവും നല്ലതു പ്രവര്‍ 
ത്തിക്കുന്നതിനെപ്പറ്റി ആലോചിക്കുന്നു. എന്നാ 
ല്‍ ഭോഷന്‍എപ്പോഴും വിദൂരസ്ഥലങ്ങളെ സ്വ 
പ്നം കാണുന്നു. 

25ഭോഷനായപുത്രന്‍ തന്‍െറപിതാവിന്‌ ദു:ഖ 
മുണ്ടാക്കുന്നു. ഭോഷനായ പുത്രന്‍ തനിക്കു ജന്മ 
മേകിയ അമ്മയ്ക്കും ദു:ഖമുണ്ടാക്കുന്നു. 

26നിരപരാധിയെ ശിക്ഷിക്കുന്നതു തെറ്റാകു 
ന്നു. വിശ്വസ്തരായ നേതാക്കളെ ശിക്ഷിക്കുന്ന 
തു തെറ്റാകുന്നു. 

2 ജ്ഞാനി വാക്കുകള്‍ സൂക്ഷിച്ചുപയോഗി 
ക്കുന്നു. ജ്ഞാനി വേഗത്തില്‍ കോപിക്കുന്നില്ല. 

28ശാന്തനായിരുന്നാല്‍ ഭോഷനും ജ്ഞാനി 
യെപ്പോലെ തോന്നിക്കും. ഒന്നും മിണ്ടാതിരുന്നാ 
ല്‍ താന്‍ ജ്ഞാനിയാണെന്ന്‌ ജനം ധരിക്കുന്നു. 
18 ചിലര്‍ അന്യര്‍ക്കു ചുറ്റിലും നിൽക്കാ 

നിഷ്ടപ്പെടുന്നില്ല. അവര്‍ തങ്ങള്‍ക്കു 

തോന്നിയതുപോലെ പ്രവര്‍ത്തിക്കുന്നു. നല്ല ഉ 
പദേശങ്ങള്‍ കിട്ടുമ്പോള്‍ അവര്‍ വ്യസനിക്കുക 
യും ചെയ്യുന്നു. 

ഭോഷന്‍ അനയരില്‍നിന്നു പഠിക്കാനാഗ്രഹി 
ക്കുന്നില്ല. സ്വന്തം ആശയങ്ങള്‍ പറയാനാണവ 
നിഷ്ടപ്പെടുക. 

ദുഷ്ടനെ മനുഷ്യരിഷ്‌ടപ്പെടുന്നില്ല. ആ ഭോ 
ഷനെ ജനം പരിഹസിക്കുന്നു. 

ജ്ഞാനിയുടെ വാക്കുകള്‍ ആഴമുള്ള കിണ 
റ്റില്‍-ജ്ഞാനത്തിന്‍െറ കിണര്‍-നിന്നും ഉയരുന്ന 
വെള്ളം പോലെയാകുന്നു! 

നീതിയോടെ മനുഷ്യരുടെ ന്യായവിധി നട 
ത്തണം. അപരാധികളെ വെറുതെ വിടുമ്പോള്‍ 
നീതിമാന്മാരോടു നിങ്ങള്‍ നീതി പുലര്‍ത്തു 
ന്നില്ല. 

ഭോഷന്‍ തന്‍െറ വാക്കുകളില്‍ സ്വയം ആപ 
ത്തു വരുത്തിവയ്ക്കുന്നു. അവന്‍െറ വാക്കുകള്‍ 
കലഹമുണ്ടാക്കും. 








സദ്ൃശവാക്യങ്ങള്‍ 18:7-19:20 


"ഭോഷന്‍ സംസാരിക്കുമ്പോള്‍ അവന്‍ സ്വയം 
നശിപ്പിക്കുകയാണ്‌. സ്വന്തം വാക്കുകള്‍ അവ 
നെ കുടുക്കുന്നു. 

ആളുകള്‍ എപ്പോഴും പരദൂഷണം കേള്‍ക്കാ 
നാഗ്രഹിക്കുന്നു-അതവര്‍ക്ക്‌ വയറ്റിലേക്കു നല്ല 
യാഹാരം ചെല്ലുമ്പോലെയാകുന്നു. 

തിനചെയുന്നവന്‍ വസ്തുക്കള്‍ നശിപ്പിക്കു 
ന്നവനെപ്പോലെ ദോഷം ചെയ്യുന്നവനാകുന്നു. 

10യഹോവയുടെ നാമത്തില്‍ വളരെ കരുത്തു 
ണ്ട്‌. അതൊരു ശക്തിഗോപുരം പോലെയാണ്‌. 
നീതിമാന്മാര്‍ക്ക്‌ അവന്‍െറയടുക്കലേക്കു ചെന്ന്‌ 
സുരക്ഷിതരാകാം. 

1തങ്ങളുടെസമ്പത്ത്‌ തങ്ങളെ രക്ഷിക്കും എ 
ന്ന്‌ ധനികര്‍ കരുതുന്നു. അതൊരു ശക്തിദുര്‍ഗ്ഗം 
പോലെയാണെന്നവര്‍ കരുതുന്നു. 

12അഹങ്കാരിക്ക്‌ ദീര്‍ഘകാലം നിലനില്ലില്ല. 
എന്നാല്‍ വിനീതന്‍ ആദരിക്കപ്പെടും. 

13നിങ്ങള്‍ മറുപടിപറയുംമുമ്പ്‌ സംസാരിച്ചു 
തീര്‍ക്കാന്‍ അന്യരെ അനുവദിക്കണം. അങ്ങനെ 
ചെയ്താല്‍ നിങ്ങള്‍ അപമാനിതരാവുകയോ 
ഭോഷനായി പരിഗണിക്കപ്പെടുകയോ ഇല്ല. 

14നല്പ മനണ്സുള്ളവ൯ന്‍ രോഗാവസ്ഥയെ അതി 
ജീവിക്കും. എന്നാല്‍ നിരാശനെ സന്തോഷിപ്പി 
ക്കാന്‍ ആര്‍ക്കുമാവില്ല. 

ജൂഞാനി കൂടുതല്‍ പഠിക്കാനാഗ്രഹിക്കുന്നു. 
കൂടുതല്‍ ജ്ഞാനത്തിനായി അയാള്‍ കൂടുതല്‍ 
അടുത്തു ചെവിയോര്‍ക്കുന്നു. 

16പ്രമാണിയെ കാണാന്‍ ചെല്ലുമ്പോള്‍ കാ 
ഴ്ചദ്രവ്യം കൊണ്ടുപോവുക. അപ്പോള്‍ നിങ്ങ 
ള്‍ക്കു വേഗം അയാളെ കാണാനാകും. 

17ആരെങ്കിലും വന്നുചോദ്യം ചെയ്യും വരെ 
ആദ്യം സംസാരിക്കുന്നവനാണു ശരി. 

18ശക്തന്മാര്‍ തര്‍ക്കിക്കുമ്പോള്‍ പ്രശ്നപരി 
ഹാരത്തിനു പറ്റിയ വഴി നറുക്കിടുകയാണ്‌. 

19നിങ്ങള്‍ സ്വന്തം സുഹൃത്തിനെ അപമാനി 
ച്ചാല്‍ ശക്തമായകോട്ടയുള്ള നഗരത്തെ തോല്ലി 
ക്കുന്നതിനെക്കാളും വിഷമമായിരിക്കും അയാളെ 
തോല്ലിക്കുക. വഴക്കുകള്‍ മനുഷ്യരെ ശക്തമായ 
സാക്ഷകളിട്ട കവാടങ്ങളുള്ള കൊട്ടാരക്കവാട 
ങ്ങള്‍ പോലെ വേര്‍തിരിക്കുന്നു. 

2നിങ്ങളുടെ വാക്കുകള്‍ നിങ്ങളുടെ ജീവിത 
ത്തെ ബാധിക്കുന്നു. നല്ല കാര്യങ്ങള്‍ പറഞ്ഞാല്‍ 
നിങ്ങള്‍ക്കു നന്മ സംഭവിക്കും. ചീത്തക്കാര്യങ്ങ 
ളാണു പറയുന്നതെങ്കില്‍ നിങ്ങള്‍ക്കുദോഷങ്ങ 
ള്‍ സംഭവിക്കും. 

മ്മരണമോ ജീവനോ കൊണ്ടുവരാന്‍ കഴിയു 
ന്നവാക്കുകള്‍ നാവില്‍നിന്നും വരും. സംസാ 
രിക്കാനിഷ്ടപ്പെടുന്നവര്‍ അതു കൊണ്ടുവരുന്ന 
തു സ്വീകരിക്കാന്‍ തയ്യാറായിരിക്കണം. 

2ഭാര്യയെ കണ്ടെത്തിയവന്‍൯ ഒരു നല്ലകാര്യം 
കണ്ടെത്തി. യഹോവ നിങ്ങളില്‍ സംപ്രീതനെ 
ന്നവള്‍ തെളിയിക്കുന്നു. 

ദരിദ്രന്‍ സഹായത്തിനായി പ്രാര്‍ത്ഥിക്കും. 
എന്നാല്‍ ധനികന്‍ മറുപടി പറയുന്നതു പരു 
ഷമായിട്ടാകുന്നു. 

24പിലസുഹൃത്തുക്കള്‍ നാശം വരുത്തും എ 
ന്നാല്‍ യഥാര്‍ത്ഥസുഹൃത്താകട്ടെ ചിലപ്പോള്‍ 





























630 


പ്പറ്റി നല്ലുബോധം വേണം. എടുത്തുചാടി ഒന്നും 
ചെയ്യരുത്‌. അത്‌ നിങ്ങള്‍ തെറ്റായി പ്രവര്‍ത്തി 
ക്കാനിടയാക്കും. 

ദഒരുവന്‍െറ സ്വന്തം ഭോഷത്തം അയാളുടെ 
ജീവിതം തകര്‍ക്കും. പക്ഷേ അവന്‍ യഹോവ 
യെ പഴിക്കും. 

ധനികന്‍ ധാരാളം സുഹൃത്തുക്കളുണ്ടാകും. ദ 
രിദ്രനെ, തനിക്കുള്ള സുഹൃത്തുക്കള്‍ പോലും 
ഉപേക്ഷിച്ചു പോകും. 


തറ്റൊരാള്‍ക്കെതിരെ നൂണ പറയുന്നവന്‍ ശി 
ക്ഷിക്കപ്പെടും. നുണ പറയുന്നവന്‍ സുരക്ഷിത 
നായിരിക്കില്ല. 

ധോര്‍മ്മികനോടു സഹൃദം സ്ഥാപിക്കാന്‍ അ 
നേകര്‍ കൊതിക്കും. സമ്മാനങ്ങള്‍ നല്‍കുന്നവ 
നോടു കൂട്ടു കൂടാന്‍ എല്ലാവരും ആഗ്രഹിക്കുന്നു. 

ദരിദ്രനോടു സ്വന്തം വീട്ടുകാര്‍പോലും എ 
തിരാകുന്നു. സുഹൃത്തുക്കളെല്ലാം അവനില്‍ നി 
ന്നകലും. അയാള്‍ അവരോടുസഹായം യാചി 
ച്യാല്‍പ്പ്പോലും അവരവനന്‍െറ അടുത്തേക്കു പോ 
കില്ല. 

സ്വയം ഇഷ്ടപ്പെടുന്നവ൯ന്‍ ജ്ഞാനിയാകാ 
൯ കഠിനാദ്ധ്വാനം ചെയ്യും. മനസ്സിലാക്കാന്‍ 
അവന്‍ നന്നായിശ്രമിക്കുകയും അതിനു ഫലമു 
ണ്ടാവുകയും ചെയ്യും. 
കള്ളസ്റ്റാക്ഷി ശിക്ഷിക്കപ്പെടും! നുണ പറയു 
ന്നവ൯ നശിപ്പിക്കപ്പെടും. 

10ഭോഷന്‍ ധനികനാവുകയില്ല. അടിമ രാജ 
കുമാരിയെ ഭരിക്കുമ്പോലെയായിരിക്കുമത്‌. 

ജ്ഞാനിയെ ജ്ഞാനം ക്ഷമാശീലനാക്കുന്നു. 
തന്നോടു തെറ്റുചെയ്യുന്നവരോട്‌ അവന്‍ ക്ഷമി 
ക്കുന്നത്‌ അത്ഭുതകരം. 

12ക്രൂദ്ധനായ രാജാവിന്‍െറ വാക്കുകള്‍ സിം 
ഹത്തിന്‍െറെ ഗര്‍ജ്ജനം പോലെയാകുന്നു. എ 
ന്നാല്‍ അദ്ദേഹത്തിന്‍െറ ആശംസകളാകട്ടെ പു 
ല്ലിന്മേല്‍ ചാറുന്ന ചെറുമഴ പോലെയും. 

3ഭോഷനായ പുത്രന്‍ തന്‍നെറെപിതാവിന്‌ ആ 
പത്പ്രളയം തന്നെ കൊണ്ടുവരുന്നു. നിരന്തരം 
ആവലാതിപ്പെടുന്ന ഭാര്യയാകട്ടെ നിലയ്ക്കാ 
തെ ഇറ്റുവീഴുന്ന വെള്ളം പോലെയും. 

14മനുഷ്യര്‍ക്ക്‌ മാതാപിതാക്കളില്‍ നിന്നു വീടു 
കളും പണവും കിട്ടുന്നു. എന്നാല്‍ യഹോവ 
യില്‍ നിന്നുള്ളസമ്മാനമാണ്‌ നല്ല ഭാര്യ. 

തടിയന്‍ സമൃദ്ധമായി ഉറക്കം കിട്ടിയെന്നു 
വരാം. പക്ഷേ അവനന്‍െറവിശപ്പ വളരെ വലുതാ 
യിരിക്കും. 

16നിയമം അനുസരിക്കുന്നവന്‍ സ്വയം സംര 
ക്ഷിക്കുന്നു. എന്നാല്‍ അത്‌ പ്രധാനമല്ലെന്നു 
കരുതുന്നവന്‍ വധിക്കപ്പെടും. 

ദരിദ്രര്‍ക്കു പണം കൊടുക്കുന്നത്‌ യഹോവ 
യ്ക്കു കടം കൊടുക്കുമ്പോലെയാകുന്നു. അവ 
രോടു കരുണ കാട്ടിയതിനു യഹോവ പ്രതിഫ 
ലം തരും. 

18നിങ്ങള്‍ മകനെ പഠിപ്പിക്കുകയും അവനു 
തെറ്റു പറ്റുമ്പോള്‍ തിരുത്തുകയും ചെയ്യുക. 
അങ്ങനെ ചെയ്യാന്‍ വിസമ്മതിച്ചാല്‍, നിങ്ങള 
വനെ സ്വയം നശിക്കാന്‍ വിടുകയായിരിക്കും. 
































ഒരു സഹോദരനെക്കാളും ശ്രേഷ്ഠനായിരിക്കും. 

നുണപറയുകയും മനുഷ്യരെ വഞ്ചിക്കു 

] കയും ചെയ്യുന്ന ഭോഷനായിരിക്കുന്നതി 

ലും ഭേദം ദരിദ്രനും വിശ്വസ്തനുമായിരിക്കുന്ന 
താണ്‌. 

എന്തിനെയെങ്കിലും പറ്റി ആവേശം കൊള്ളു 

ന്നത്‌ നന്നല്ല. എന്താണു ചെയ്യുന്നതെന്നതിനെ 





9ക്ഷിപ്രകോപിക്ക്‌ അതിന്‍െറ വില നല്‍കേ 
ണ്ടിവരും. നിങ്ങളവനെ കുഴപ്പങ്ങളില്‍നിന്നും 
മാറ്റിനിര്‍ത്തിയാലും അവന്‍ വീണ്ടും വീണ്ടും 
അതുതന്നെ ചെയ്തു കൊണ്ടേയിരിക്കും. 

20ഉപദേശം കേള്‍ക്കുകയും അച്ചടക്കം പാലി 
ക്കുകയും ചെയ്യുക. അപ്പോള്‍ നിങ്ങള്‍ ജ്ഞാനി 
കളാകും. 


631 


മ്മനുഷ്യര്‍ക്ക്‌ ധാരാളം ആശയങ്ങളുണ്ടാകും. 
പക്ഷേ യഹോവയുടെ പദ്ധതിയേ വിജയിക്കൂ. 

22ഓരോരുത്തര്‍ക്കും വിശ്വസ്തനും നേരുള്ളവ 
നുമാകണമെന്നാണ്‌ ആഗ്രഹം- അവിശ്വസ്ത 
നാകുന്നതിലും ഭേദം ദരിദ്രനാകുന്നതാകുന്നു. 

23യഹോവയെ ആദരിക്കുന്നവന്‍ നല്ലൊരു ജീ 
വിതം. അയാള്‍ സ്വന്തം ജീവിതത്തില്‍ സംതു 
പ്തനാകുന്നു. ആപത്തുകളെപ്പറ്റിയുള്ള പേടി 








സദൃശവാക്യങ്ങൾ 19:21-20:29 


1ഒരു കൊച്ചുകുഞ്ഞുപോലും തന്‍െറ പ്രവൃ 
ത്തികൊണ്ട്‌ താന്‍ ശരിയോ തെറ്റോ എന്നു 
കാണിക്കുന്നു. നിങ്ങള്‍ക്ക്‌ ആ കുട്ടിയെ നിരീ 
ക്ഷിച്ച്‌ അവന്‍ വിശ്വസ്തനും നല്ലവനുമാണോ 
എന്നു നിശ്ചയിക്കാം. 
നമുക്ക്‌ കാണാന്‍ കണ്ണുകളും കേള്‍ക്കാന്‍ 
ചെവികളും യഹോവ നല്‍കിയിട്ടുണ്ട്‌. യഹോ 
വയാണവ നമുക്കുവേണ്ടി സൃഷ്ടിച്ചത്‌! 














യും അയാള്‍ക്കുവേണ്ട. 

മ4സ്വന്തം കാര്യം നോക്കാന്‍ പോലും കഴിയാ 
ത്തത്രമടിയന്മാരാണു ചിലര്‍. സ്വന്തം കിണ്ണത്തി 
ല്‍നിന്നും ഭക്ഷണമെടുത്തു വായില്‍ വയ്ക്കാന്‍ 
പോലും ശ്രമിക്കാത്തത്ര മടിയന്മാര്‍! 

മട്ഒന്നിനോടും ആദരവു കാണിക്കാത്തവര്‍ 
ശിക്ഷിക്കപ്പെടണം. ഭോഷനെ അവന്‍െറ പാഠം 
ബലമായി പഠിപ്പിക്കണം. എന്നാല്‍ ജ്ഞാനി 
യെ പഠിപ്പിക്കാന്‍ അല്പം പോലും ശ്രമിക്കേണ്ട 
തില്ല. 

പിതാവില്‍നിന്നും എല്ലാം മോഷ്ടിച്ചിട്ട്‌ 
അമ്മയെ ഓടിച്ചുവിടുന്ന പുത്രന്‍ എപ്പോഴും 
വെറുക്കപ്പെടുന്ന നാണം കെട്ടവനാകുന്നു. 

2ഉപദേശങ്ങള്‍ ശ്രദ്ധിക്കുന്നതു നിര്‍ത്തുന്ന 
വന്‍ വൃത്തികെട്ടതെറ്റുകള്‍ വരുത്തിക്കൊണ്ടേ 
യിരിക്കും. 

2&കേള്ളസ്റാക്ഷി ന്യായത്തെ ഒരു തമാശയാക്കു 
ന്നു! ദുഷ്ടന്മാര്‍പറയുന്നത്‌ കൂടുതല്‍ തിന്മ കൊ 
ണ്ടുവരുന്നു. 

29താ൯ അനൃനെക്കാള്‍ ശ്രേഷ്ഠനെന്നു കരുതു 
ന്നവ൯ ശിക്ഷിക്കപ്പെടും. ആ ഭോഷന്‍ ശിക്ഷി 


ക്കപ്പെടണം. 
വീഞ്ഞും മദ്യവും മനുഷ്യന്‍െറ ആത്മ 

2 നിയന്ത്രണം നഷ്ടപ്പെടുത്തുന്നു. അവര്‍ 
ഒച്ചയുണ്ടാക്കാനും വീമ്പു പറയാനും തുടങ്ങു 
ന്നു. അവര്‍ കുടിച്ച്‌ ഭോഷത്തങ്ങള്‍ ചെയ്യുന്നു. 

രാജാവിന്‍െറ കോപം സിംഹഗര്‍ജ്ജനം പോ 
ലെയാകുന്നു. രാജാവിന്‍െറ കോപം ഇളക്കിവി 
ട്ടാല്‍ നിങ്ങള്‍ക്കു ജീവന്‍ തന്നെ നഷ്‌ടപ്പെട്ടേ 
ക്കാം. 

ഏതൊരു ഭോഷനും ഒരു തര്‍ക്കം തുടങ്ങാം. 
അതിനാല്‍ തര്‍ക്കിക്കാന്‍ വരാത്തവനെ ആദരി 
ക്കണം. 

വിത്തു വിതയ്ക്കാന്‍ പോലും തയ്യാറാകാ 
ത്ത മടിയന്‍ വിളവെടുപ്പു സമയത്തു നോക്കു 
മ്പോള്‍ ഒന്നും കാണില്ല. 

ആഴമുള്ള കിണറ്റില്‍നിന്നും കിട്ടുന്ന വെള്ളം 
പോലെയാണ്‌ നല്ല ഉപദേശം. എന്നാല്‍ അന്യ 
നില്‍ നിന്നു പഠിക്കാന്‍ ജ്ഞാനി കഠിനാദ്ധ്വാനം 
ചെയ്യും. 

തങ്ങള്‍ വിശ്വസ്തരും സ്നേഹം നിറഞ്ഞ 
വരുമാണെന്ന്‌ പലരും പറയുന്നുണ്ട്‌. എന്നാല്‍ 
യഥാര്‍ത്ഥത്തില്‍ അത്തരത്തിലുള്ളവരെ കണ്ടെ 
ടുക്കുക വിഷമകരം തന്നെ. 

"നീതിമാന്‍ നല്ല ജീവിതം നയിക്കുന്നു. അവ 
ന്‍െറ കുട്ടികള്‍ അനുഗ്രഹിക്കപ്പെടും. 

ജനത്തിന്‍െറ ന്യായവിധി നടത്തുമ്പോള്‍ തി 
ന്മയെ നന്മയില്‍നിന്നും വേര്‍തിരിക്കാന്‍ രാജാ 
വ്‌ പ്രത്യേകം ശ്രദ്ധിക്കണം. 

9താനെപ്പോഴും ശ്രേഷ്ഠമായതു ചെയ്യുന്നെ 
ന്ന്‌ യഥാര്‍ത്ഥത്തില്‍ ആര്‍ക്കെങ്കിലും പറയാനാ 
കുമോ? തനിക്കു പാപമൊന്നുമില്ലെന്ന്‌ ആര്‍ 
ക്കെങ്കിലും പറയാനാകുമോ? ഇല്ല! 

10കള്ളത്തുലാസും കള്ളത്തോതും കൊണ്ട്‌ മനു 
ഷ്യനെ പറ്റിക്കുന്നവരെ യഹോവ വെറുക്കുന്നു. 











13നീ ഉറങ്ങാന്‍ ഇഷ്ടപ്പെട്ടാല്‍ ദരിദ്രനാകും. 
ഉള്ള സമയത്ത്‌ അദ്ധ്വാനിക്കുകയാണെങ്കില്‍ ധാ 
രാളം ഭക്ഷണം നിനക്കുകിട്ടും. 

14നിന്നില്‍നിന്നും ചിലതു വാങ്ങിക്കുന്നവന്‍൯ 
“ഇതു നന്നല്ല! വിലക്കൂടുതലാണിതിന്‌!” എ 
ന്നൊക്കെ പറയും. എന്നിട്ടയാള്‍ അന്യരോടു 
പോയിപ്പറയും താനൊരു നല്ല ഇടപാടു നട 
ത്തിയെന്ന്‌. 

1സ്വര്‍ണ്ണവും രത്നങ്ങളും ഒരുവനെ ധനികനാ 
ക്കും. എന്നാല്‍ താന്‍ പറയുന്ന കാര്യങ്ങളെപ്പറ്റി 
ബോധമുള്ളവനാണ്‌ കൂടുതല്‍ ധനികന്‍. 

16അന്്ൃനന്‍െറ കടത്തിന്‍െറ ഉത്തരവാദിത്വമേ 
റ്റാല്‍ നിനക്ക്‌ നിന്‍െറ വസ്ത്രം നഷ്ടപ്പെടും. 

17വഞ്ചനയിലൂടെ നേടുന്നതു നല്ലതെന്നു നി 
നക്കു തോന്നാം. എന്നാല്‍ ആത്യന്തികമായി 
അതു വിലകെട്ടതാകും. 

18പദ്ധതികളിടുംമുമ്പ്‌ നല്ല ഉപദേശം നേടുക. 
യുദ്ധത്തിനു പുറപ്പെടുകയാണെങ്കില്‍ മാര്‍ഗ്ഗ 
നിര്‍ദ്ദേശത്തിനായി യുദ്ധവിദഗ്ദ്ധന്മാരെ ക 
ണ്ടെത്തുക. 

19അന്യരെച്പറ്റി അപവാദം പറയുന്നവനെ 
ആശ്രയിക്കാന്‍ കൊള്ളില്ല. അതിനാല്‍ വായാടി 
കളുമായി കൂട്ടുകൂടാതിരിക്കുക. 

20പിതാവിനെയോ മാതാവിനെയോ ശപി 
ക്കുന്നവ൯ ഇരുട്ടില്‍ അണയുന്ന പ്രകാശം പോ 
ലെയാകുന്നു. 

മിഅനായാസേന നേടിയ ധനം 
ഗുണം ചെയ്യില്ല. 

22നിനക്കെതിരെ തെറ്റു ചെയ്തവനെ നീ ശി 
ക്ഷിക്കരുത്‌. യഹോവയ്ക്കായി കാത്തിരിക്കുക! 
അവസാനം ഈ പ്രശ്നത്തില്‍ വിജയം നേടാന്‍ 
അവന്‍ നിന്നെ സഹായിക്കും. 

മ്ചിലര്‍ തെറ്റായ തൂക്കങ്ങളും തോതുകളും 
ഉപയോഗിക്കുന്നു. അന്യരെ ചതിക്കാനാണ്‌ അ 
വര്‍ അതുപയോഗിക്കുന്നത്‌. യഹോവ അതു 


വെറുക്കുന്നു. അതവനെ സന്തോഷിപ്പിക്കുന്നി 
! 











പിന്നീട്‌ 








24രോരുത്തര്‍ക്കും എന്തു സംഭവിക്കുമെന്നു 
യഹോവ നിശ്ചയിക്കുന്നു. അതിനാല്‍ തന്‍െറ 
ജീവിതത്തിലെന്തു സംഭവിക്കുമെന്ന്‌ ആര്‍ക്കു 
മനസ്സിലാക്കാന്‍ കഴിയും? 

22ദൈവത്തിനു നേര്‍ച്ച നേരാന്‍ വളരെ ആ 
ലോചിച്ചുവേണം. പിന്നീട്‌, അങ്ങനെ നേരാ 
തിരൂന്നിരുന്നെങ്കില്‍ എന്നു നിനക്കു തോന്നാം. 

2ആരാണു ദുഷ്ടന്മാരെന്ന്‌ ജ്ഞാനിയായ രാ 
ജാവ്‌ നിശ്ചയിക്കും. അവരെ ആ രാജാവ്‌ ശിക്ഷി 
ക്കുകയും ചെയ്യും. 

27 യഹോവയ്ക്കുള്ള വിളക്കു പോലെയാണൊ 
രുവന്‍െറ ആത്മാവ്‌. ഒരുവനന്‍െറ ഉള്ളിലിരിപ്പ 
റിയാന്‍ യഹോവയ്ക്കു കഴിയും. 

28രാജാവ്‌ വിശ്വസ്തനും കൂറുള്ളവനുമെങ്കി 
ല്‍ അവന്‍െറ അധികാരം തുടരും. അവന്‍െറ 
യഥാര്‍ത്ഥസ്നേഹം അവന്‍െറ രാജ്യത്തെ ശക്ത 
മാക്കും. 

24ചെറുപ്പുക്കാരനെ അവന്‍െറ കരുത്തു കണ്ട്‌ 
നാം അഭിനന്ദിക്കുന്നു. എന്നാല്‍ വൃദ്ധനെ അയാ 





സദൃശവാക്യങ്ങൾ 20:30-22:6 


ളുടെ നരച്ചമുടികണ്ട്‌ നാം ആദരിക്കുന്നു. അ 
യാള്‍ മുഴുവന്‍ ജീവിതവും നയിച്ചെന്നാണതു 
സൂചിപ്പിക്കുന്നത്‌. 

0ശിക്ഷിക്കപ്പെട്ടാല്‍ നാം തെറ്റു ചെയുന്നതവ 
സാനിപ്പിക്കും. വേദന ഒരുവനില്‍മാറ്റമുണ്ടാക്കും. 

വയലുകള്‍ നനയ്ക്കാന്‍ കര്‍ഷകര്‍ ചാ 

21 ലുകള്‍ കീറുന്നു. വ്യത്യസ്ത ചാലുകള്‍ 
അടച്ച്‌ അവര്‍ വെള്ളത്തിന്‍െറ ഗതി തിരിച്ചു 
വിടുന്നു. രാജാവിന്‍െറ ere യഹോവ 
യും അതേപോലെ നിയന്ത്രിക്കുന്നു. രാജാവി 
നെ തനിക്കിഷ്ടമുള്ളിടത്തേക്കു നയിക്കാന്‍ യ 
ഹോവയ്ക്കു കഴിയും. 

താന്‍ ചെയ്യുന്നതെല്ലാം ശരിയെന്നൊരുവ൯ 
കരുതുന്നു. എന്നാല്‍ മനുഷ്യരുടെ പ്രവൃത്തിക 
ളുടെ യഥാര്‍ത്ഥ കാരണങ്ങള്‍ യഹോവ വിധി 
ക്കുന്നു. 

ശരിയും ന്യായവുമായതു ചെയ്യുക. ബലിക 
ളെക്കാള്‍ യഹോവ സ്നേഹിക്കുന്നത്‌ അവയാ 
ണ്‌. 

ദ്അഹന്തയോടെയുള്ള നോട്ടവും അഹന്തയു 
ള്ള ചിന്തകളും പാപമാകുന്നു. ഒരുവന്‍െറ ദുഷ്ട 
തയെയാണതു കാണിക്കുന്നത്‌. 

ടശദ്ധയോടെയുള്ള പദ്ധതികള്‍ നേട്ടമുണ്ടാ 
ക്കും. അശ്രദ്ധയോടെ കാര്യങ്ങള്‍ വേഗത്തില്‍ 
ചെയ്യുന്നവന്‍ ദരിദ്രനായിത്തീരും. 

വഞ്ചനയിലൂടെ ധനികനായാല്‍ ആ സമ്പ 
ത്തു വേഗം നശിക്കും. നിന്‍െറ സമ്പത്തു നിന്നെ 
മരണത്തിലേക്കു നയിക്കും. 

ദുഷ്ടര്‍ ചെയ്യുന്ന തിന്മകള്‍ അവരെ നശിപ്പി 
ക്കും. ശരിയായതു ചെയ്യാന്‍ അവര്‍ വിമുഖത 
കാട്ടുന്നു. 

ദുഷ്ടര്‍ അന്യരെ എപ്പോഴും ചതിക്കുന്നു. 
എന്നാല്‍ നീതിമാന്മാര്‍ വിശ്വസ്തരും നേരുള്ള 
വരുമാകുന്നു. 

വഴക്കുണ്ടാക്കുന്ന ഭാര്യയോടൊപ്പം വീട്ടില്‍ 
കഴിയുന്നതിലും ഭേദം മേല്‍ക്കൂരയില്‍ കഴിയുന്ന 
താണ്‌. 

10ദുഷ്ടര്‍ കൂടുതല്‍ തിന്മ ചെയ്യാനാഗ്രഹിക്കു 
ന്നു. അവര്‍ തനിക്കു ചുറ്റുമുള്ളവരോടു അല്പവും 
കരുണ കാട്ടുകയുമില്ല. 

1ദൈവത്തെ പരിഹസിക്കുന്നവനെ ശിക്ഷി 
ക്കുക. ഭോഷന്‍ അതുകണ്ട്‌ പാഠം പഠിക്കട്ടെ. 
അവര്‍ ജ്ഞാനികളാകും. അപ്പോളവര്‍ക്ക്‌ കൂടു 
തല്‍ അറിവുണ്ടാകും. 

12ദൈവം നല്ലവനാകുന്നു. ദുഷ്ടരുടെ പ്രവൃ 
ത്തികള്‍ ദൈവം അറിയുന്നു. അവന്‍ അവരെ 
ശിക്ഷിക്കുകയും ചെയ്യും. 

ദരിദ്രനെ സഹായിക്കാത്തവന്‍ ആവശ്യം വ 
രുമ്പോള്‍പോലും സഹായം കിട്ടുകയില്ല. 

14ഒരുവന്‍ നിന്നോടുകോപിച്ചാല്‍ അവന്‍ ര 
ഹസ്യമായി ഒരു സമ്മാനം നല്‍കുക. രഹസ്യമാ 
യി നല്‍കുന്ന സമ്മാനത്തിന്‌ വലിയ കോപ 
ത്തെ തടയാനാകും. 

നീതി നടപ്പാക്കുന്നത്‌ നീതിമാന്മാരെ സ 
ന്തോഷിപ്പിക്കുന്നു. അതു ദുഷ്ടരെ ഭയലപ്ലെടു 
ത്തുകയും ചെയ്യുന്നു. 

1ജ്ഞാനത്തിന്‍റെറ വഴി വിട്ടുപോകുന്നവന്‍ 
നാശത്തിലേക്കാണു പോകുന്നത്‌. 

17ആററ്റാദത്തെ പരമപ്രധാനമായി കരുതുന്ന 
വന്‍ ദരിദ്രനാകും. വീഞ്ഞും ഭക്ഷണവും സ്നേ 
ഹിക്കുന്നവ൯ ഒരിക്കലും ധനികനാവുകയുമി 





























8ദുഷ്ടന്മാര്‍, തങ്ങള്‍ നീതിമാനോടു ചെയ്ത 
തിന്മകള്‍ക്ക്‌ പ്രായശ്ചിത്തം ചെയ്യേണ്ടിവരും. 


632 


വിശ്വസ്തരല്ലാത്തവര്‍ തങ്ങള്‍ വിശ്വസ്തരോ 
ടു ചെയ്ത തെറ്റുകള്‍ക്കെല്ലാം പ്രായശ്ചിത്തം 
ചെയ്യേണ്ടിവരും. 

19ക്ഷി്രകോപിയും കലഹത്തെ സ്നേഹി 
ക്കുന്നവളുമായ ഭാര്യയോടൊത്തു വസിക്കുന്ന 
തിനെക്കാള്‍ ഭേദമാണ്‌ മരുഭൂമിയില്‍ വസിക്കു 
ന്നത്‌. 

20. ഞാനി തനിക്കാവശ്യമുള്ളതു സമ്പാദിക്കു 
ന്നു. എന്നാല്‍ ഭോഷന്‍ കിട്ടുന്നപടിവേഗം അ 
തുപയോഗിക്കുന്നു. 

21എപ്പോഴും സ്നേഹവും കാരുണ്യവും കാട്ടു 
ന്നവന്‍ നല്ല ജീവിതവും സമൂദ്ധിയും ആദരവും 
കിട്ടും. 

2ജ്ഞാനിക്ക്‌ എന്തു ചെയ്യുവാനും കഴിയും. 
കരുത്തര്‍ പ്രതിരോധിക്കുന്ന നഗരത്തെ അവന്‍ 
ആക്രമിക്കാന്‍ കഴിയും. തങ്ങളെ രക്ഷിക്കുമെന്ന്‌ 
അവര്‍ കരുതുന്ന കോട്ടയെയും നശിപ്പിക്കാന്‍ 
അവനു കഴിയും. 

2മര്‍സ്വന്തം വാക്കുകള്‍ ശ്രദ്ധയോടെ ഉപയോ 
ഗിക്കുന്നവന്‍ സ്വയം ആപത്തില്‍നിന്നും രക്ഷി 
ക്കുന്നു. 

24താ൯ മറ്റുള്ളവരെക്കാള്‍ ശ്രേഷ്ഠനെന്ന്‌ അഹ 
കാരി കരുതുന്നു. സ്വന്തം പ്രവൃത്തികൊണ്ട്‌ അവ 
൯ തന്‍െറ ദുഷ്ടത തെളിയിക്കുന്നു. 

25-2 തടിയന്‍ കൂടുതല്‍ കൂടുതല്‍ ആഗ്രഹിക്കു 
മ്പോള്‍ അവന്‍ സ്വയം നശിപ്പിക്കുകയാണ്‌. 
അവയ്ക്കായി അദ്ധ്വാനിക്കാന്‍ കൂട്ടാക്കാത്തതി 
നാലാണയാള്‍ സ്വയം നശിക്കുന്നത്‌. എന്നാല്‍ 
നീതിമാന്‍ സമൂൃദ്ധമായുള്ളതില്‍നിന്നും ദാനം 
ചെയ്യുന്നു. 

27സ്വാര്‍ത്ഥലാഭത്തിനു വേണ്ടി ദുഷ്ടന്മാര്‍ ന 
ടത്തുന്ന വഴിപാടുകള്‍ യഹോവയെ സന്തോ 
ഷിപ്പിക്കുന്നില്ല. 

നുണ പറയുന്നവന്‍ നശിപ്പിക്കപ്പെടും. ആ 
നുണകള്‍ കേട്ടുകൊണ്ടിരിക്കുന്നവനും അവ 
നോടൊപ്പം നശിപ്പിക്കപ്പെടും. 

മതാന്‍ ശരിയാണെന്ന്‌ നീതിമാന്‍ എപ്പോ 
ഴുമറിയുന്നു. എന്നാല്‍ ദുഷ്ടനോ അതഭിനയി 
ക്കണം. 

യഹോവ എതിരുനില്‍ക്കുന്ന പദ്ധതി നട 
പ്പാക്കാനും മാത്രം ജ്ഞാനമുള്ള ആരുമില്ല. 

3മനുഷ്ര്‍ക്ക്‌ യുദ്ധത്തിനെല്ലാമൊരുക്കാനാ 
കും, കുതിരകളെപ്പോലും. എന്നാല്‍ യഹോവ 
വിജയം സമ്മാനിക്കാതെ അവര്‍ക്ക്‌ വിജയി 
ക്കാന്‍ സാധ്യമല്ല. 

ധനികനായിരിക്കുന്നതിലും ശ്രേഷ്ഠമാ 
2 ണ്‌ ആദരണീയനാകുന്നത്‌. സല്‍പേരാ 
ണ്‌ സ്വര്‍ണ്ണത്തെക്കാളും വെള്ളിയെക്കാളും ശ്രേ 
ഷ്ഠം. 

ധനികരും ദരിദ്രരും ഒരുപോലെയാണ്‌. യ 
ഹോവയാണവരെയെല്ലാം സൃഷ്ടിച്ചത്‌. 

ആപത്തുകള്‍ വരുന്നതു കണ്ട്‌ ജ്ഞാനികള്‍ 
ഒഴിഞ്ഞുമാറുന്നു. എന്നാല്‍ ഭോഷന്മാര്‍ നേരെ 
അതിലേക്കുചെന്ന്‌ അതിലെ ദുരിതങ്ങള്‍ നേരി 
ടടനുഭവിക്കുന്നു. 

യഹോവയെ ആദരിക്കുകയും വിനീതനാ 
വുകയും ചെയ്യുക. വ നിങ്ങള്‍ക്കു സമ്പ 
ത്തും മഹത്വവും സത്യജീവിത വുമുണ്ടാകും. 
ദുഷ്ടര്‍ പല ആപത്തുകളിലും കുടുങ്ങുന്നു. 
എന്നാല്‍ സ്വന്തം പ്രാണനെച്പറ്റി ബോധമുള്ള 
വര്‍ ആപത്തുകളില്‍ നിന്നും അകന്നു നില്‍ 
ക്കുന്നു. 

കുട്ടിയെ ചെറുപ്പത്തില്‍ത്തന്നെ നേരായ മാ 
ര്‍ഗ്ഗം പഠിപ്പിക്കുക. അപ്പോള്‍, വളര്‍ന്നു വലുതാ 

















633 


കുമ്പോള്‍, അവന്‍ ആ വഴിയിലൂടെത്തന്നെ 
ജീവിച്ചുകൊള്ളും. 

ദരിദ്രര്‍ ധനികരുടെ അടിമകളാകുന്നു. കടം 
വാങ്ങുന്നവന്‍ കടം കൊടുക്കുന്നവന്‍െറ ദാസ 
നാകുന്നു. 

8ആപത്തു വിതയ്ക്കുന്നവന്‍ ആപത്തു കൊ 
യും. അവസാനം താ൯ അന്യര്‍ക്കു നല്‍കിയ 
ആപത്തുകളാല്‍ത്തന്നെ അയാള്‍ നശിപ്പിക്കു 
പ്പെടും. 

ദാനം ചെയ്യുന്നവന്‍ അനുഗ്രഹിക്കപ്പെടും. 
പാവങ്ങളുമായി ഭക്ഷണം പങ്കുവയ്ക്കുന്നതി 
നാലാണവന്‍ അനുഗ്രഹിക്കപ്പെടുക. 

10അന്ൃയരെക്കാള്‍ ശ്രേഷ്ഠനാണു താനെന്നു ക 
രൂതുന്നവനെ തുരത്തുക. അവന്‍ പോകുമ്പോള്‍ 
ദുരിതങ്ങളും അവനോടൊപ്പം പോകും. അങ്ങ 
നെ കലഹവും വീമ്പു പറയലും അവസാനി 
ക്കും. 

വശുദ്ധഹൃദയത്തെയും കാരുണ്യവാക്കുകളെ 
യും സ്നേഹിക്കുന്നവന്‍ രാജാവിന്‍െറ സുഹൃ 
ത്താകും. 

122യഹോവ തന്നെ അറിയുന്നവരെ കണ്ടുര 
ക്ഷിക്കുന്നു. എന്നാല്‍ തനിക്കെതിരായിരിക്കുന്ന 
വരെ അവന്‍ നശിപ്പിക്കുന്നു. 

തടിയന്‍ പറയുന്നു, “എനിക്കിപ്പോള്‍ പണി 
യെടുക്കാന്‍ വയ്യ. പുറത്തൊരു സിംഹമുണ്ട്‌. 
അതെന്നെ കൊല്ലും.” 

14വ്ൃയഭിചാരപാപം ഒരു കെണിയാണ്‌. ആ 
കെണിയില്‍ വീഴുന്നവനോട്‌ യഹോവ കോ 
പിക്കും. 

കൂട്ടികള്‍ മണ്ടത്തരങ്ങള്‍ ചെയ്യുന്നു. 
എന്നാല്‍ നിങ്ങളവരെ ശിക്ഷിച്ചാല്‍ അതാവര്‍ 
ത്തിക്കാതിരിക്കാ൯ന്‍ അവര്‍ പഠിക്കും. 
സ്വയം ധനികനാകുവാ൯ അന്യരെ ഉപദ്ര 
വിക്കുന്നതും ധനികനു സമ്മാനങ്ങള്‍ നല്‍കുന്ന 
തും നിങ്ങളെ ദരിദ്രരാക്കും. 











മുപ്പതു ജ്ഞാനവചനങ്ങള്‍ 

17ഞാന്‍ പറയുന്ന കാര്യങ്ങള്‍ ശ്രദ്ധിക്കുക. 
ജ്ഞാനികള്‍ പറഞ്ഞിട്ടുള്ള കാര്യങ്ങള്‍ നിന്നെ 
ഞാന്‍ പഠിപ്പിക്കാം. ഈ ഉപദേശങ്ങളില്‍ നിന്നും 
പഠിക്കുക. 18ഇതെല്ലാം ഓര്‍മ്മിക്കുന്നതു നിനക്കു 
നന്ന്‌. ഈ വാക്കുകള്‍ പറയാന്‍ കഴിഞ്ഞാല്‍ 
അതുനിന്നെ സഹായിക്കും. ഇക്കാര്യങ്ങള്‍ നി 
ന്നെ ഇപ്പോള്‍ പഠിപ്പിക്കാം. നീ യഹോവയില്‍ 
ആശ്രയിക്കണം. 24നിനക്കായി മുപ്പതു വചന 
ങ്ങള്‍ ഞാനെഴുതിയിരിക്കുന്നു. ഉപദേശത്തി 
നന്‍െറയും ജ്ഞാനത്തിന്‍െറയും വാക്കുകളാണി 
വ. 21ഈ വാക്കുകള്‍ നിന്നെ സത്യവും പ്രധാന 
വുമായ കാര്യങ്ങള്‍ പഠിപ്പിക്കും. അപ്പോള്‍ 
നിന്നെ അയച്ചവനോടു നല്ല മറുപടികള്‍ പറ 
യാന്‍ നിനക്കു കഴിയും. 








-[- 

മദരിദ്രരില്‍ നിന്നും മോഷ്ടിക്കുന്നത്‌ എളുപ്പ 
മാണ്‌. എന്നാല്‍ അങ്ങനെ ചെയ്യരുത്‌. ആ ദരിദ്ര 
രെ കോടതിയില്‍ മുതലെടുക്കുകയും ചെയ്യരുത്‌. 
യഹോവ അവരുടെ ഭാഗത്താകുന്നു. അവന്‍ 
അവരെ താങ്ങുകയും അവരില്‍ നിന്നും കവര്‍ 
ന്നെടുക്കുന്നവരുടെ എല്ലാം എടുക്കുകയും ചെ 
യും. 


5 
24വേഗം കോപിക്കുന്നവനുമായി സരഹൃദം 
പാടില്ല. വേഗം ക്രോധാവേശിതനാകുന്നവ 


സദ്ൃശവാക്യങ്ങള്‍ 22:7-23:13 


നെറ അടുത്തേക്കു പോകരുത്‌.24അങ്ങനെ ചെ 
യ്താല്‍ നീയും അവനെപ്പോലെ ആകാന്‍ പഠി 
ക്കും. അപ്പോള്‍ അവനുള്ള ആപത്തുകളൊക്കെ 
നിനക്കും ഉണ്ടാകും. 


-3- 
2അനൃരുടെ കടം വീട്ടാമെന്ന്‌ വാഗ്ദാനം ചെ 
യ്ൃരുത്‌. 27ആ കടം വീട്ടാന്‍ കഴിഞ്ഞില്ലെങ്കില്‍ 
നിനക്കുള്ളതെല്ലാം നഷ്ടമാകും. എന്തിനാണു 
കിടക്കുന്ന മെത്ത നഷ്ടമാക്കുന്നത്‌? 


-4- 
28നിനന്‍െറ പൂര്‍വ്വികന്മാര്‍ പണ്ടു വരച്ച അതിര്‍ 
ത്തിരേഖ മാറ്റരുത്‌. 





-5- 
29സമര്‍ത്ഥനായ തൊഴിലാളി രാജാവിനെ 
സേവിക്കാന്‍ അര്‍ഹനാകുന്നു. പ്രമാണിമാരല്ലാ 
ത്തവര്‍ക്കുവേണ്ടി അയാള്‍ പണിയെടുക്കേണ്ട 
തില്ല. 


-6- 
73 പ്രമാണിയോടു കൂടിയിരുന്നു ഭക്ഷണം 
കുഴിക്കുമ്പോള്‍ ആരോടൊപ്പമാണ്‌ നീയി 
രിക്കുന്നതെന്ന്‌ ഓര്‍മ്മിക്കുക. 2ഒരിക്കലും, വിശ 
പ്പുണ്ടെങ്കില്‍ പോലും, അധികം തിന്നരുത്‌. 
അവന്‍ വിളമ്പുന്ന നല്ലഭക്ഷണവും അധികം 
തിന്നരുത്‌. അതൊരു കെണിയായിരിക്കാം. 


37: 
ദ്രനികനാകാന്‍ ശ്രമിച്ച്‌ നിന്‍െറ ആരോഗ്യം 
നശിപ്പിക്കരുത്‌. വിവേകിയെങ്കില്‍ നീ ക്ഷമാശീ 
ലനായിരിക്കും. ടചിറകുകള്‍ വച്ച്‌ പക്ഷി പറന്നു 
പോകുമ്പോലെ പണം വേഗം നഷ്ടമാകുന്നു. 


9 

സ്വാര്‍ത്ഥനോടൊപ്പം ഭക്ഷണം കഴിക്കരുത്‌. 
അവനിഷ്ടപ്പെടുന്ന വിശിഷ്ടഭോജനത്തില്‍ 
നിന്നും അകന്നുനില്‍ക്കുക.?എപ്പോഴും ചെല 
a ചിന്തിക്കുന്നവനാണയാള്‍. “തിന്നു 
കു,കുടിക്കുക” എന്നയാള്‍ നിന്നോടു പറഞ്ഞേ 
ക്കാം. എന്നാല്‍ അവന്‍െറ ആഗ്രഹം അതല്ല. 
അവന്‍െറ ഭക്ഷണം തിന്നാല്‍ നീ രോഗിയാകും. 
നിന്‍െറ ഉപചാരവാക്കുകളും നന്ദിവാക്കുകളും 
വ്യര്‍ത്ഥമാവുകയും ചെയ്യും. 


-9- 
ഭോഷനെ പഠിപ്പിക്കാന്‍ ശ്രമിക്കരുത്‌. നിന്‍െറ 
ജ്ഞാനത്തെ അവന്‍ പരിഹസിക്കും. 


-10- 
10പഴയ അതിര്‍ത്തിരേഖ ഒരിക്കലും നീക്കരു 
ത്‌. അനാഥരുടെ ഭൂമി ഒരിക്കലും കൈയേറരുത്‌. 
യഹോവ നിനക്കെതിരാകും. ശക്തനായ യ 
ഹോവ അവരെ പ്രതിരോധിക്കുന്നു. 


7. 
ഗുരുവിനെ ശ്രവിച്ച്‌ അദ്ദേഹത്തില്‍നിന്നും 
കഴിയുന്നത്ര പഠിക്കുക. 


72. 
13ആവശ്യമുള്ളപ്പ്പോഴൊക്കെ കുട്ടിയെ ശിക്ഷി 
ക്കുക. അതവന്‍റെ മരണത്തിനിടയാക്കുകില്ല. 


സദൃശവാക്യങ്ങൾ 23:14-24:15 


14നീ അവനെ തല്ലുന്നത്‌ അവന്‍െറ ജീവിതത്തെ 
രക്ഷിക്കുകയായിരിക്കും. 


-13- 
15൭നന്‍െറമകനേ, നീ ജ്ഞാനിയായാല്‍ ഞാന്‍ 
വളരെ സന്തോഷിക്കും. 1ശരിയായ കാര്യങ്ങള്‍ 
നീ പറയുന്നതു കേള്‍ക്കുമ്പോള്‍ ഞാന്‍ ഹൃദയ 
പൂര്‍വ്വം ആഹ്റ്റാദിക്കും. 





-14- 
17ദുഷ്ടരോട അസൂയപ്പെടരുത്‌. എന്നാല്‍ യ 
ഹോവയെ കഴിയുന്നത്ര ആദരിക്കുക. 18എപ്പോ 
ഴും പ്രതീക്ഷയുണ്ട്‌. ആ പ്രതീക്ഷ ഒരിക്കലും 
നഷ്ടമാവുകയുമില്ല. 





-15- 

19അതിനാല്‍ മകനേ, ശ്രദ്ധിക്കുക, ജ്ഞാനി 
യാവുക. നേരായജീവിതം നയിക്കാന്‍ എപ്പോ 
ഴും ശ്രദ്ധിക്കുക. 2ധാരാളം വീഞ്ഞു കുടിക്കുക 
യും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നവരോടു 
കൂട്ടുകൂടാതിരിക്കുക. 2വളരെ കുടിക്കുകയും തി 
ന്നുകയും ചെയ്യുന്നവര്‍ ദരിദ്രരായിത്തീരും. അ 
വരാകെ ചെയ്യുന്നത്‌ തിന്നുകയും കുടിക്കുകയും 
ഉറങ്ങുകയുമാണ്‌. പെട്ടെന്നുതന്നെ അവര്‍ ഒന്നു 
മില്ലാത്തവരാകും. 


-16- 

2നിന്‍െറെ പിതാവു പറയുന്നകാര്യങ്ങള്‍ ശ്ര 
ദ്ധിക്കുക. പിതാവില്ലാതെ നീയൊരിക്കലും ജനി 
ക്കുമായിരുന്നില്ല. വൃദ്ധയായിരിക്കുമ്പോഴും നി 
നെറ മാതാവിനെ ആദരിക്കുക. 23സത്യം, ജ്ഞാ 
നം, പ്രബോധനം, ധാരണാശക്തി ഇവ പണം 
കൊടുത്തുവാങ്ങാന്‍ യോഗ്യമല്ല. അവ ഒരിക്ക 
ലും വില്‍ക്കാനാകുന്നതുമല്ല. 24നീതിമാന്‍െറ പി 
താവ്‌ വളരെസന്തുഷ്ടന്‍. ജ്ഞാനിയായ പുത്ര 
നുണ്ടെങ്കില്‍ അവന്‍ ആഹ്ലാദം കൊണ്ടുവരുന്നു. 
2അതിനാല്‍ നിന്‍െറ മാതാപിതാക്കള്‍ നിന്നില്‍ 
സന്തോഷിക്കട്ടെ. നിന്‍െറ അമ്മയ്ക്കു സന്തോ 
ഷമുണ്ടാകട്ടെ. 


-17- 

26എനന്‍്റെ മകനേ, ഞാന്‍ പറയാന്‍ പോകു 
ന്നതു ശ്രദ്ധിച്ചുകേള്‍ക്കുക. എന്‍െറ ജീവിതം 
നിനക്കു ദൃഷ്ടാന്തമാകട്ടെ. 27വേശ്യകളും ചീത്ത 
സ്ത്രീകളും കെണിയാകുന്നു. അവര്‍ നിനക്കു 
തിരിച്ചു കയറാനാകാത്ത അഗാധമായ കിണ 
റുപോലെയാണ്‌. 28ചീത്തസ്ത്രീ കള്ളനെപ്പോ 
ലെ നിനക്കായി കാത്തുനില്‍ക്കുന്നു. ധാരാളം 
പുരുഷന്മാരെ അവള്‍ പാപികളുമാക്കുന്നു. 


-18- 
29-30ധാരാളം വീഞ്ഞും മദ്യവും കുടിക്കുന്ന 
വര്‍ക്ക്‌ കഷ്ടം. അവര്‍ക്കു ധാരാളം കലഹങ്ങളും 
തര്‍ക്കങ്ങളുമുണ്ടാകും. അവരുടെ കണ്ണുകള്‍ കല 
ങ്ങിയവ. അവര്‍ വീണ്‌ സ്വയം മുറിവേല്‍ക്കുന്നു. 
ആ ആപത്തുകളെല്ലാം അവര്‍ക്ക്‌ ഒഴിവാക്കാന്‍ 
കഴിഞ്ഞിരുന്നെങ്കില്‍! 
31അതിനാല്‍ വീഞ്ഞിനെ സൂക്ഷിക്കുക. അതു 
ചുവന്നു മനോഹരമാകുന്നു. കോപ്പയില്‍ അതു 
തിളങ്ങുന്നു. കുടിക്കുമ്പോള്‍ തടസ്സമില്ലാതെ ഇറ 
ങ്ങുന്നു. 32എന്നാല്‍ അവസാനം അതു സര്‍പ്പ 
ത്തെപ്പോലെ കടിക്കുന്നു. 
ദറവ്വീഞ്ഞ്‌ നിനക്ക്‌ അപരിചിതമായതു കാണാ 
നിടയാക്കും. നിന്‍െറ മനം കലങ്ങും. 34കിടക്കു 





634 


മ്പോള്‍ അലയടിക്കുന്ന കടലില്‍ കിടക്കുകയാ 
ണെന്നു നിനക്കു തോന്നും. കപ്പലില്‍ കിടക്കുക 
യാണെന്ന തോന്നലുണ്ടാകും നിനക്ക്‌. 35*അവതു 
ടെ അടി എനിക്കു കൊണ്ടില്ല. അവരെന്നെ 
ഇടിച്ചത്‌ എനിക്ക്‌ അനുഭവപ്പെട്ടില്ല. ഇപ്പോ 
ഴെനിക്കെഴുന്നേല്‍ക്കാനാകുന്നില്ല. എനിക്കിനി 
യും കുടിക്കണം” എന്നു നീ പറയും. 





79. 
74 ദുഷ്ടരോട്‌ അസൂയ പാടില്ല. അവരോ 
ടൊപ്പം നിന്‍െറസമയം പാഴാക്കരുത്‌. 2അ 
വര്‍ ദുഷ്ടത ആസൂത്രണം ചെയ്യുന്നു. കുഴപ്പങ്ങ 
ളുണ്ടാക്കുന്നതിനെച്ഛറ്റി മാത്രമാണവരുടെ സം 
സാരം. 
-20- 
ജ്ഞാനത്തിലും ധാരണാശക്തിയിലുമാണു 
നല്ല ഭവനങ്ങള്‍ പണിയിക്കപ്പെടുന്നത്‌. അപൂ 
ര്‍വ്വവും മനോഹരവുമായ നിധികള്‍കൊണ്ട്‌ 
അറിവ്‌ മുറികള്‍ നിറയ്ക്കുന്നു. 


-21- 
ടഅറിവ്‌ ഒരുവനെ കരുത്തനാക്കുന്നു. അറിവ്‌ 
മനുഷ്യനു ശക്തിപകരുന്നു. ഞുദ്ധം തുടങ്ങും 
മുമ്പ്‌ ശ്രദ്ധയോടെ ആസൂത്രണം ചെയ്യണം. 
ജയം നേടണമെങ്കില്‍ നിരവധി നല്ല ഉപദേഷ്ടാ 
ക്കള്‍ വേണം. 


222: 
'ഭോഷന്മാര്‍ക്ക്‌ ജ്ഞാനം മനസ്സിലാക്കാനാവി 
ല്ല.ജനം പ്രധാനകാര്യങ്ങള്‍ ചര്‍ച്ച ചെയ്യു 
മ്പോള്‍ ഭോഷന്മാര്‍ക്ക്‌ ഒന്നും പറയാനാവില്ല. 


-23- 

&നീയെപ്പോഴും കുഴപ്പങ്ങള്‍ ആസൂത്രണം ചെ 
യ്താൽ ജനം നിന്നെ കുഴപ്പക്കാരനായി മുദ്ര 
കുത്തും. അവര്‍ നിന്നെ ശ്രദ്ധിക്കുകയുമില്ല. ഭോ 
ഷന്‍ ആലോചിക്കുന്നതെല്ലാം പാപം ചെയ്യാനാ 
ണ്‌. താന്‍ അന്യരെക്കാള്‍ ശ്രേഷ്ഠനെന്നു കരുതു 
ന്നവനെ ജനം വെറുക്കുന്നു. 


-24- 
10ആപത്തുകാലത്തു ക്ഷീണിതനായാല്‍ നീ 
യഥാര്‍ത്ഥത്തില്‍ ബലഹീനന്‍. 


-25- 

വിജനം ഒരുവനെ കൊല്ലാന്‍ ശ്രമിക്കുമ്പോള്‍ 
നീയവനെ രക്ഷിക്കാന്‍ ശ്രമിക്കണം. 1അതെ 
നെറെപണിയല്ല” എന്നു നീ പറയരുത്‌. യഹോവ 
എല്ലാം അറിയുന്നു. നീയെന്തുകൊണ്ടതു ചെയ്യു 
ന്നുവെന്ന്‌ അവന്‍ അറിയുന്നു. യഹോവ നി 
ന്നെ നിരീക്ഷിക്കുന്നു. നിന്‍െറ പ്രവൃത്തികള്‍ക്ക്‌ 
യഹോവ പ്രതിഫലം തരികയും ചെയും. 


-26- 
13എനന്‍െറ മകനേ, തേന്‍ കഴിക്കൂ. അതു നല്ല 
താണ്‌. തേനടയില്‍ നിന്നുള്ള തേന്‍ മധുരമുള്ള 
താകുന്നു. 4അതേപോലെ ജ്ഞാനം നിന്‍െറ 
പ്രാണനു നല്ലതാകുന്നു. ജ്ഞാനമുണ്ടെങ്കില്‍ നി 
നക്കു പ്രതീക്ഷയുണ്ടാകും. നിന്‍െറ പ്രതീക്ഷ 
ഒരിക്കലും അറ്റു പോവുകയുമില്ല. 


-27- 
15നീതിമാന്‍െറ വസ്തുക്കള്‍ മോഷ്ടിക്കാനോ 
അയാളുടെ ഭവനത്തെ ആക്രമിക്കാനോ നില്‍ക്കു 


635 


ന്ന കള്ളനെപ്പോലെയാകരുത്‌. 1നീതിമാ൯ന്‍ ഏ 
ഴുതവണ വീണാലും വീണ്ടും എഴുന്നേല്‍ക്കും. 
എന്നാല്‍ ദുഷ്ടന്മാര്‍ എപ്പോഴും ആപത്തുക 
ളാല്‍ പരാജിതരാകും. 





2൫. 
17ശത്രുവിന്‌ ആപത്തുണ്ടാകുന്നതില്‍ ആഹ്്റാ 
ദിക്കരുത്‌. അവന്‍ വീഴുമ്പോള്‍ ആഹറ്റാദിക്കരുത്‌. 
18അങ്ങനെ ചെയ്താല്‍ യഹോവ അതു കാണു 
കയും നിന്നോടു സംപ്രീതനാകാതിരിക്കുകയും 
ചെയ്യും. അപ്പോള്‍ യഹോവ ശത്രുവിനെ സ 
ഹായിച്ചേക്കും. 


-29- 
ദുഷ്ടര്‍ നിന്നെ വ്യസനിപ്പിക്കാതിരിക്കട്ടെ. 
ദുഷ്ടരോട്‌ അസൂയപ്പെടരുത്‌. 4ആ ദുഷ്ടര്‍ക്ക്‌ 
ആശയില്ല. അവരുടെ പ്രകാശം ഇരുളും. 


-30- 
2ിമകനേ, യഹോവയും രാജാവുമായവനെ 
ആദരിക്കുക. അവര്‍ക്കെതിരായി നില്‍ക്കുന്നവ 
രോടു ചേരരുത്‌. 22എന്തുകൊണ്ടെന്നാല്‍ അത്ത 
രക്കാര്‍ വേഗം നശിപ്പിക്കപ്പെട്ടേക്കാം. ദൈവവും 
രാജാവും തങ്ങളുടെ ശത്രുവിന്‌ എത്രമാത്രം ആ 
പത്തു വരുത്തുമെന്ന്‌ നിനക്കറിയാനാവില്ല. 





കൂടുതല്‍ സുഭാഷിതങ്ങള്‍ 

2ജ്ഞാനികളുടെ വാക്കുകളാകുന്നു ഇവ: 

ന്യായാധിപന്‍ നീതിമാനായിരിക്കണം. പരി 
ചയമുള്ളതുകൊണ്ടുമാത്രം അയാള്‍ ഒരുവനെ 
പിന്തുണയ്ക്കരുത്‌. 24അപരാധിയെ വെറുതെ 
വിടുന്ന ന്യായാധിപനെതിരെ ജനം തിരിയും. 
അന്യരാജ്യക്കാര്‍പോലും ആ ന്യായാധിപനെ 
പഴിക്കും. 25എന്നാല്‍ ന്യായാധിപന്‍ അപരാധി 
യെ ശിക്ഷിച്ചാല്‍ ആളുകള്‍ ന്യായാധിപനെ 
അഭിനന്ദിക്കും. 

26വിശ്വസ്തമായ മറുപടി എല്ലാവരെയും സ 
ന്തോഷിപ്പിക്കുന്ന ഒന്നാണ്‌. ചുണ്ടുകളിലൊരു 
മുത്തം പോലെയാണത്‌. 

വയലുകളില്‍ കൃഷി ചെയ്യുന്നതിനുമുമ്പ്‌ 
വീടു പണിയരുത്‌. വാസസ്ഥലമുണ്ടാക്കുന്നതി 
നു മുന്വേ ആഹാരത്തിനായി കൃഷി ചെയ്തു 
വെന്ന്‌ ഉറപ്പു വരുത്തുക. 

2&തതിയായ കാരണമില്ലാതെ ആര്‍ക്കുമെതി 
രെ സംസാരിക്കരുത്‌. നുണ പറയുകയുമരുത്‌. 

29“ എന്നെ അവന്‍ വേദനിപ്പിച്ചു, അതിനാല്‍ 
ഞാനവനെയും അങ്ങനെ ചെയ്യും. എന്നോടു 
ചെയ്ത അപരാധങ്ങള്‍ക്ക്‌ ഞാനവനെ ശിക്ഷി 
ക്കും.” എന്നു പറയരുത്‌. 

ഞാനൊരു മടിയന്‍െറ പാടം കടന്നുപോ 
യി. ജ്ഞാനിയല്ലാത്ത ഒരുവനന്‍െറ മുന്തിരിത്തോ 
പ്പിനരികിലൂടെ ഞാന്‍ കടന്നുപോയി. 31ആ 
വയലുകളിലെങ്ങും കളകള്‍ വളരുകയാണ്‌. പ്ര 
യോജനമില്ലാത്ത സസ്യങ്ങള്‍ നിലത്തു വളരു 
ന്നു. വയലുകളുടെ ചുറ്റുമതിലുകള്‍ പിളര്‍ന്നു 
വീഴാറായിരിക്കുന്നു. 32അതുകണ്ട്‌ ഞാന്‍ അതെ 
പ്പറ്റി ആലോചിച്ചു. അപ്പോള്‍ ഇതില്‍ നിന്നൊ 
ക്കെ ഞാനൊരു പാഠം പഠിച്ചു:33അല്പംകൂടി ഉറ 
ങ്ങുക, അല്പംകൂടി വിശ്രമിക്കുക. കൈകള്‍ കോ 
ര്‍ത്ത്‌ ഒന്നുകൂടി മയങ്ങുക. 34ഇതെല്ലാം നിന്നെ 
വേഗം ദരിദ്രനാക്കും. കള്ളന്‍ കടന്നുകയറി സക 
ലതും മോഷ്ടിച്ചു കൊണ്ടുപോയതു പോലെ 
അവന്‍ ഒന്നുമില്ലാതാകും. 














സദൃശവാക്യങ്ങൾ 24:16-25:20 


ശലോമോന്‍െറ സുഭാഷിതങ്ങള്‍ കുറേക്കൂടി 
ശലോമോന്‍റെ കുറെ സുഭാഷിതങ്ങള്‍ 

2 കൂടി ഇതാ. ഈ വാക്കുകള്‍ യെഹൂദാ 
രാജാവായ ഹിസ്ക്കീയാവിനന്‍െറ ദാസന്മാര്‍ പ 
കര്‍ത്തിയതാണ്‌: 

2നമ്മള്‍ അറിയേണ്ടാത്ത കാര്യങ്ങള്‍ മറച്ചു 
വയ്ക്കാനുള്ള അവകാശം ദൈവത്തിനുണ്ട്‌. എ 
ന്നാല്‍ രാജാവ്‌ അവന്‍െറ വാക്കുകള്‍ക്ക്‌ ആദരി 
ക്കപ്പെടുന്നു. 

ആകാശം അത്യുന്നതത്തിലും ഭൂമി നമുക്ക്‌ 
താഴെയും. രാജാക്കന്മാരുടെ മനസ്സിനെ സംബ 
ന്ധിച്ചും അങ്ങനെതന്നെ. നമുക്കതു മനസ്സിലാ 
ക്കാനാവില്ല. 

വെള്ളി ശുദ്ധീകരിച്ചെടുത്താല്‍ പണിക്കാ 
രന്‌ മനോഹരവസ്തുക്കളുണ്ടാക്കാ൯ന്‍ കഴിയും. 
ടഅതുപോലെ രാജാവിന്‍െറ ദുരുപദേഷ്ടാക്ക 
ളെമാറ്റിയാല്‍ നന്മ അവന്‍െറ സിംഹാസനത്തെ 
ശക്തമാക്കും. 

രാജാവിന്‍െറ മുമ്പില്‍ പൊങ്ങച്ചം പറയരു 
ത്‌. നീയൊരു പ്രസിദ്ധവ്യക്തിയാണെന്നു പറ 
യരുത്‌. "രാജാവ്‌ നിന്നെ സ്വയം ക്ഷണിക്കുന്നതാ 
ണ്‌ കൂടുതല്‍ നന്ന്‌. എന്നാല്‍ നീ സ്വയം ക്ഷ 
ണിച്ചാല്‍ ആളുകളുടെ മുമ്പില്‍ അപഹാസ്യ 
നാകും. 

നീ കണ്ടകാര്യം ന്യായാധിപനോടു പറ 
യാന്‍ തിടുക്കം കാട്ടരുത്‌. നീ പറയുന്നതു തെ 
റ്റെന്ന്‌ മറ്റൊരാള്‍ തെളിയിച്ചാല്‍ നീ പരിഹാസ്യ 
നാകും. 

മറ്റൊരാളുമായി യോജിക്കാനാകാതെ വ 
ന്നാല്‍ എന്തു ചെയ്യണമെന്ന്‌ നിങ്ങള്‍ക്കിടയില്‍ 
തീരുമാനിക്കുക. അന്യനന്‍െറ രഹസ്യത്തെല്പറ്റി 
പറയുകയുമരുത്‌. 10അങ്ങനെ ചെയ്താല്‍ നീ 
നാണം കെടും. ആ ദുഷ്പേര്‍ നിനക്കൊരിക്കലും 
മാറുകയുമില്ല. 

വശരിയായ സമയത്തു വേണ്ടതു പറയുന്നത്‌ 
വെള്ളിത്തട്ടത്തില്‍ സ്വര്‍ണ്ണ ആപ്പിള്‍ ഇരിക്കു 
മ്പോലെയാകുന്നു. 

ജ്ഞാനിയുടെ മുന്നറിയിപ്പ്‌ സ്വര്‍ണ്ണ വളയ 
ത്തെക്കാളും തങ്കാഭരണങ്ങളെക്കാളും ശ്രേഷ്ഠമാ 
കുന്നു. 

വിശ്വസ്തനായ ദൂതന്‍ തന്നെ അയച്ചവർ 
ക്ക്‌ വളരെ വിലയുള്ളവനാകുന്നു. ചൂടുപിടിച്ച 
വിളവെടുപ്പുകാലത്ത്‌ തണുത്ത വെള്ളം പോ 
ലെയാണവന്‍. 

14സമ്മാനങ്ങള്‍ വാഗ്ദാനം ചെയ്തിട്ടു നല്‍ 
കാത്തവന്‍ മഴ പെയ്യിക്കാത്ത കാര്‍മേഘവും 
കാറ്റും പോലെയാകുന്നു. 

ക്ഷമയോടെയുള്ള സംസാരം ആരുടെയും, 
ഭരണാധിപന്‍െറ പോലും ചിന്തയെ സ്വാധീ 
നിക്കും. മൃദുഭാഷണം അതി ശക്തമാകുന്നു. 

16തേന്‍ നല്ലതാണെങ്കിലും അധികം കുടിക്ക 
രുത്‌. അങ്ങനെചെയ്താല്‍ രോഗിയാകും. 
17അതേപോലെ അയല്‍ക്കാരന്‍റെ വീട്ടില്‍ 
കൂടെക്കൂടെ പോകരുത്‌. അങ്ങനെ ചെയ്താല്‍ 
അയാള്‍ നിന്നെ വെറുത്തു തുടങ്ങും. 

18സത്യം പറയാത്തവന്‍ അപകടകാരിയാകു 
ന്നു. അവനൊരു ഗദയോ വാളോ കൂര്‍ത്ത അ 
മ്പോ പോലെയായിരിക്കും. 13ആപത്തുകാലത്ത്‌ 
നുണയനില്‍ വിശ്വസിക്കരുത്‌. മുറിഞ്ഞ പല്ലോ 
തളര്‍ന്നകാലോ പോലെയാകുന്നു അയാള്‍. അ 
ത്യാവശൃഘട്ടത്തില്‍ അവന്‍ നിന്നെ മുറിപ്പെടു 
ത്തുന്നു. 

20വ്ൃയസനിക്കുന്നവന്‍െറ മുമ്പില്‍ ആഹ്റാദഗാ 
നം പാടുന്നത്‌ തണുക്കുന്നവന്‍െറ വസ്ത്രം എടു 

















സദ്ൃശവാക്യങ്ങള്‍ 25:21-27:2 


ത്തുമാറ്റുന്നതുപോലെയാണ്‌. യവക്ഷാരത്തി 
ന്മേല്‍ ചൊറുക്ക കൂട്ടിക്കലര്‍ത്തു മ്പോലെയാ 
ണത്‌. 

നിന്‍െറ ശത്രുവിനു വിശപ്പുണ്ടെങ്കില്‍ അവ 
നുകഴിക്കാ൯ ഭക്ഷണം നല്‍കുക. നിന്‍െറ ശത്രു 
വിനു ദാഹിക്കുന്നെങ്കില്‍ കുടിക്കാന്‍ വെള്ളം 
കൊടുക്കുക. 22അങ്ങനെ ചെയ്താല്‍ നീ അവ 
നെ അപമാനിക്കുകയായിരിക്കും. ഇതവനന്‍െറ 
തലയില്‍ എരിയുന്ന കല്‍ക്കരിയിടുമ്പോലെ 
യായിരിക്കും. ശത്രുവിനോടു നന്മ കാട്ടിയതി 
നാല്‍ യഹോവ നിനക്കു പ്രതിഫലം സമ്മാനി 
ക്കുകയും ചെയ്യും. 

വടക്കുനിന്നും വീശുന്ന കാറ്റ്‌ മഴ കൊണ്ടു 
വരുന്നു. അതേപോലെ അപവാദം കോപത്തെ 
ക്ഷണിക്കുന്നു. 

കലഹിക്കുന്ന ഭാര്യയോടൊപ്പം വീട്ടിനു 
ള്ളില്‍ കഴിയുന്നതിലും ഭേദം മേല്‍ക്കൂരയില്‍ 
കഴിയു ന്നതാണ്‌. 

മട്പൂടുകൊണ്ടു ദാഹിച്ചിരിക്കുമ്പോള്‍ തണു 
ത്ത കുടിവെള്ളമെന്നപോലെയാണ്‌ ദൂരെനി 
ന്നുള്ള സുവാര്‍ത്ത. 

നീതിമാന്‍ ക്ഷീണിച്ച്‌ ദുഷ്ടന്‍െറ പുറകേ 
പോകുന്നത്‌ നല്ല വെള്ളം അഴുകുമ്പോലെയാകു 
ന്നു. 

27അധികം തേന്‍ കുടിക്കുന്നതു നന്നല്ല. അതേ 
പോലെ സ്വയം ധാരാളം പ്രതാപമുണ്ടാക്കുവാ 
നും ശ്രമിക്കരുത്‌. 

28ആത്മനിയന്ത്രണമില്പാത്തവന്‍ പൊളിഞ്ഞ 
കോട്ടയുള്ള നഗരം പോലെയാകുന്നു. 

വേനല്‍ക്കാലത്ത്‌ മഞ്ഞു പെയ്യില്ല. കൊ 
2 യ്ത്തുകാലത്ത്‌ മഴയും. അതേപോലെ, 
മനുഷ്യര്‍ ഭോഷനെ ബഹുമാനിക്കരുത്‌. 
2ഒരുവന്‍ നിന്നെ ശപിച്ചാല്‍ അതില്‍ വിഷമി 
ക്കരുത്‌. നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കില്‍ 
നിനക്കു ദോഷം സംഭവിക്കുകയില്ല. അയാളുടെ 
വാക്കുകള്‍ ഒരിക്കലും നില്‍ക്കാതെപറന്നു പോ 
ശകുന്ന കുരുവിയെപ്പോലെയാകും. 

കുതിരയെ ചാട്ടകൊണ്ടടിക്കണം. കോവര്‍ക 
ഴൂതയെ കടിഞ്ഞാണിടണം. ഭോഷനെ തല്ലുക 
യും വേണം. 

വിഷമം പിടിച്ച ഒരവസ്ഥയാണിത്‌: ഭോഷന്‍ 
ഒരു മണ്ടന്‍ചോദ്യം ചോദിച്ചാല്‍ അതിന്‌ മണ്ട 
ന്‍മറുപടി നല്‍കരുത്‌. അങ്ങനെയായാല്‍ നീ 
യും ഭോഷനെന്നു കരുതപ്പെടും; “എന്നാല്‍ ഭോ 
ഷന്‍ ഒരുമണ്ടന്‍ ചോദ്യം ചോദിച്ചാല്‍ നീ ഒരു 
മണ്ടന്‍ മറുപടി തന്നെകൊടുക്കണം. അല്ലെങ്കില്‍ 
താന്‍ മിടുക്കനെന്ന്‌ അവന്‍ കരുതും. 

ഭോഷന്‍്റ കൈയില്‍ സന്ദേശം കൊടുത്ത 
യയ്ക്കരുത്‌. അങ്ങനെ ചെയ്യുന്നത്‌ സ്വന്തം കാ 
ലുകള്‍ മുറിച്ചു കളയുമ്പോലെയായിരിക്കും. നീ 
ദുരിതം വരൂത്തുകയായിരിക്കും. 

"ഭോഷന്‍ ഗരരവമുള്ള കാര്യങ്ങള്‍ പറയാന്‍ 
ശ്രമിക്കുന്നത്‌ തളര്‍വാതക്കാര൯ നടക്കാന്‍ ശ്രമി 
ക്കുമ്പോലെയാണ്‌. 

ഭോഷനെ ബഹുമാനിക്കുന്നത്‌ തെറ്റാലിയി 
ല്‍ കല്ലു ബന്ധിക്കുന്നതു പോലെയാണ്‌. 

98ഭഭോഷന്‍ സുഭാഷിതങ്ങള്‍ പറയാന്‍ ശ്രമിക്കു 
ന്നത്‌ മദ്യപന്‍ സ്വന്തം കൈയിലെ മുള്ളു പറി 
ക്കാന്‍ ശ്രമിക്കുമ്പോലെയാണ്‌. 

10ഭോഷനെയോ വഴിപോക്കനെയോ വാടക 
യ്ക്കെടുക്കുന്നത്‌ അപകടകരമാണ്‌. ആര്‍ക്കു മു 
റിവേല്‍ക്കുമെന്നു പറയാനാവില്ല. 





ഭോഷന്മാരെപ്പറ്റി 








636 


1നായ താന്‍ ഛര്‍ദ്ദിച്ചതു തിന്നുന്നു. ഭോഷ 
നന്‍െറകാര്യവും അങ്ങനെതന്നെ. വീണ്ടും വീണ്ടും 
ഭോഷത്തങ്ങള്‍ ചെയ്തു കൊണ്ടേയിരിക്കും. 

1ജ്ഞാനിയെന്നു നടിക്കുന്നവന്‍ ഭോഷനെ 
ക്കാള്‍ വഷളന്‍. 





മടിയന്മാരെപ്പറ്റിയുള്ള സുഭാഷിതങ്ങള്‍ 

തടിയന്‍ പറയുന്നു, “ഞാന്‍ വീടിനു പുറ 
ത്തിറങ്ങില്ല. തെരുവില്‍ ഒരു സിംഹമുണ്ട്‌.” 

14മടിയന്‍ വാതില്‍ പോലെയാണ്‌. വിജാ 
ഗിരിയില്‍ നിന്നു തിരിയുന്ന വാതില്‍ പോലെ 
കിടക്കയില്‍ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാ 
ണവനന്‍െറ തൊഴില്‍. അവന്‍ ഒരിക്കലും ഒരിട 
ത്തേക്കും പോകുന്നില്ല. 

15സ്വന്തം പാത്രത്തില്‍നിന്നും സ്വന്തം വായി 
ലേക്ക്‌ ആഹാരം എടുക്കുകപോലും ചെയ്യാത്ത 
ത്ര മടിയനാണവന്‍. 

1താന്‍ വലിയ ജ്ഞാനിയാണെന്ന്‌ മടിയന്‍ 
കരുതുന്നു. മതിയായ കാരണങ്ങളോടെ കാര്യ 
ങ്ങള്‍ പറയാന്‍ കഴിയുന്ന ഏഴുപേരെക്കാള്‍ 
സമര്‍ത്ഥനാണു താനെന്ന്‌ അവന്‍ കരുതുന്നു. 

17രണ്ടുപേര്‍ തമ്മിലുള്ള തര്‍ക്കത്തിലിടപെടു 
ന്നത്‌, തെരുവില്‍കൂടി നടക്കുമ്പോള്‍ ഒരു നായ 
യുടെ ചെവിക്കു പിടിക്കുന്നതിനു തുല്യമാണ്‌. 

18-9അന്യനെ ചതിച്ചിട്ട അതു താന്‍ വെറും 
തമാശ കാണിച്ചതാണെന്നു പറയുന്നവന്‍ ആ 
കാശത്തിലേക്കു തീയമ്പുകളയച്ച്‌ ആരുടെയെ 
ങ്കിലും മരണത്തിനിടയാക്കുന്ന കിറുക്കനെപ്പോ 
ലെയാണ്‌. 
2വിറകില്ലാതെ തീ കെട്ടുപോകും. അതേപോ 
ലെ ഏഷണികളില്ലാത്ത വഴക്കും അവസാനി 
ക്കും. 

മികല്‍ക്കരി എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. വിറ 
ക്‌ തീയെരിക്കൂന്നു. അതേപോലെ ഏഷണിക്കാ 
രന്‍ കലഹിച്ചു കൊണ്ടേയിരിക്കുന്നു. 

2തനുഷ്യര്‍ നല്ല ആഹാരത്തെയെന്ന പോലെ 
പരദൂഷണത്തെ സ്നേഹിക്കുന്നു. 

മദുഷ്ടചിന്തയെ നല്ലവാക്കുകള്‍ കൊണ്ടു മറ 
യ്ക്കുന്നത്‌ വെള്ളി പൂശിയ മണ്‍പാത്രം പോ 
ലെയാകുന്നു. 24ദുഷ്ടന്‍ തന്‍െറ വാക്കുകള്‍ കൊ 
ണ്ട്‌ നല്ലവന്‍ ചമയുന്നു. എന്നാല്‍ അവന്‍ ഹൃദ 
യത്തില്‍ ദുഷ്ടപദ്ധതികള്‍ ഒളിച്ചു വയ്ക്കുന്നു. 
2അവന്‍ പറയുന്നകാര്യങ്ങള്‍ നല്ലതായി കാണ 
പ്പെടുന്നു. എന്നാല്‍ അവനെ ആശ്രയിക്കരുത്‌. 
അവന്‍െറ ഹൃദയം നിറയെ ദുഷ്ട ആശയങ്ങ 
ളാണ്‌. 2ങുഷ്ടചിന്തകള്‍ അവന്‍ നല്ല വാക്കുക 
ളില്‍ മറച്ചുവയ്ക്കുന്നു. പക്ഷേ അവന്‍ ദുഷ്ടനാ 
ണ്‌. അവസാനം, അവന്‍ ചെയ്യുന്ന തിന്മകള്‍ 
എല്ലാവരും കാണുകയും ചെയ്യും. 

2അന്യനെ കെണിയിലകപ്പെടുത്താ൯ ശ്രമി 
ക്കുന്നവ൯ സത്യത്തില്‍ തനിക്കുതന്നെ കെണി 
യൊരുക്കുകയായിരിക്കും. അന്യനന്‍െറമേല്‍ കല്ലു 
രുട്ടിയിടാ൯ ശ്രമിക്കുന്നവ൯ സ്വയം തകര്‍ക്ക 
പ്പെടും. 

നുണ പറയുന്നവന്‍ താന്‍ വേദനിപ്പിക്കുന്ന 
വരെ വെറുക്കുന്നു. മുഖസ്തുതി പറയുന്നവന്‍ 


സ്വയം മുറിവേല്ലിക്കുകയാണ്‌. 
വരാനിരിക്കുന്ന കാര്യങ്ങളെചൊല്ലി വീ 
2 മ്പിളക്കരുത്‌. നാളെ എന്തു സംഭവിക്കു 
മെന്ന്‌ നിനക്കറിയില്ല. 
ഒരിക്കലും നിന്‍െറ സ്വന്തം അധരം കൊണ്ട്‌ 
നിന്നെത്തന്നെ വാഴ്ത്തരുത്‌. മറ്റുള്ളവര്‍ അതു 
ചെയ്തുകൊള്ളട്ടെ. 




















637 


കല്ലു ഭാരമുള്ളതാണ്‌, മണല്‍ കൊണ്ടുപോ 
കാന്‍ വിഷമമുള്ളതും. എന്നാല്‍ കോപിച്ച ഒരു 
ഭോഷനെക്കൊണ്ടുണ്ടാകുന്ന ദൂരിതം കൂടുതല്‍ 
അസസഹ്യമാണ്‌. 

കോപം ക്രൂരവും മോശവുമാണ്‌. അതു വി 
നാശകരമാണ്‌. അസൂയ കുറെക്കൂടി മോശമാ 
ണ്‌. 

തുറന്ന വിമര്‍ശനം മറഞ്ഞിരിക്കുന്ന സ്നേഹ 
ത്തെക്കാള്‍ ശ്രേഷ്ഠം. 

സ്നേഹിതന്‍ മന:പൂര്‍വ്വമല്പാതെ നിങ്ങളെ 
വേദനിപ്പിച്ചെന്നു വരാം. ശത്രുവിന്‍െറ കാര്യം 
വ്ൃത്യസ്തമാണ്‌. നിന്നോടു സ്നേഹം പ്രകടി 








സദൃശവാക്യങ്ങൾ 27:3-28:12 


സ്ഥലം ഇപ്പോഴുള്ളതില്‍ കൂടുതല്‍ ആഗ്രഹി 
ക്കുന്നു. 

2മനുഷ്യര്‍ സ്വര്‍ണ്ണവും വെള്ളിയും അഗ്നി 
ശുദ്ധി ചെയ്തെടുക്കുന്നു. അതുപോലെ ജനം 
വാഴ്ത്തുന്നതിലൂടെ മനുഷ്യന്‍ പരീക്ഷിക്കപ്പെ 
ടുന്നു. 

മഒരു വിഡ്ഡിയെ വേണമെങ്കില്‍ തവിടു 
പൊടിയാക്കാം. പക്ഷേ അപ്പോഴും അവന്‍െറ 
ഭോഷത്വത്തെ പുറത്തു ചാടിക്കാന്‍ നിനക്കാ 
വില്ല. 

മീനിന്‍റെ ആട്ടിന്‍പറ്റങ്ങളെ ശ്രദ്ധയോടെ 
നോക്കുക. കഴിയുന്നത്ര നന്നായി അവയെ 








പ്പിക്കുമ്പോഴും അവന്‍ നിന്നെ വേദനിപ്പിക്കാ 
നാഗ്രഹിക്കുന്നു. 

'വിശപ്പില്ലെങ്കില്‍ നിനക്കു തേന്‍ പോലും 
കഴിക്കാനാവില്ല. എന്നാല്‍ വിശപ്പുണ്ടെങ്കില്‍ 
നീ എന്തും-ദുസ്വാദുള്ളവ പോലും-തിന്നും. 

വീട്ടില്‍ നിന്നകന്നു കഴിയുന്നവന്‍ കൂട്ടില്‍ 
നിന്നകന്ന പക്ഷിയെപ്പോലെ. 

സുഗന്ധദ്രവ്യങ്ങള്‍ നിന്നെ സന്തോഷിപ്പി 
ക്കുന്നു. ജീവരക്ഷയ്ക്കുതകുന്ന ഉപദേശത്തേക്കാ 
ളും സുഹൃത്തിന്‍െറ ദയാര്‍ദ്രമായ ഒരു വാക്ക്‌ 
ഏറെ അഭികാമ്യം. 








10നിന്‍െറയും നിന്‍െറ പിതാവിന്‍െറയും സു 
ഹൃത്തുക്കളെ മറക്കരുത്‌. ആപത്തുണ്ടാകുമ്പോള്‍ 
സഹായത്തിനായി ദൂരെയുള്ള സഹോദരന്‍െറ 
യടുത്തേക്കു പോകരുത്‌. അകലെയുള്ള സഹോ 
ദരനോടു സഹായം തേടുന്നതിലും അയല്‍ക്കാ 
രനെ സമീപിക്കുന്നതാണു ഭേദം. 

1എ൭നന്‍െറ മകനേ, ജ്ഞാനിയായിരിക്കുക. അ 
തെന്നെ സന്തുഷ്ടനാക്കും. അപ്പോള്‍, എന്നെ 
വിമര്‍ശിക്കുന്ന ആര്‍ക്കും മറുപടിനല്‍കാന്‍ എ 
നിക്കു കഴിയും. 

12ജ്ഞാനികള്‍ ദുരിതങ്ങള്‍ വരുന്നതുകണ്ട്‌ അ 
ഭയം തേടുന്നു. എന്നാല്‍ ഭോഷന്മാര്‍ നേരെ 
ആപത്തുകളിലേക്കു ചെന്ന്‌ അവയനുഭവിക്കു 
ന്നു. 
3മറ്റൊരുവന്‍െറ കടത്തിനു ജാമ്യം നിന്നാല്‍ 
നിനക്കു കുപ്പായം നഷ്‌ടപ്പെടും. 

14“സുപ്രഭാതം” എന്ന്‌ ആക്രോശിച്ചു കൊണ്ട്‌ 
അയല്‍ക്കാരനെ പുലര്‍കാലെ ഉണര്‍ത്തരുത്‌. അ 
യാളിതൊരു അനുഗ്രഹമായല്ല; ശാപമായി കരു 
തും. 

കലഹിക്കുന്ന ഭാര്യ മഴദിവസം തോരാതിരി 
ക്കുന്ന വെള്ളം പോലെയാണ്‌. 

1അവളെ തടയാന്‍ ശ്രമിക്കുന്നത്‌ കാറ്റിനെ 
തടയാന്‍ ശ്രമിക്കുമ്പോലെയാകുന്നു. കൈകൊ 
ണ്ട്‌ എണ്ണപിടിക്കാന്‍ ശ്രമിക്കുന്നതു പോലെയാ 
ണത്‌. 

17മനുഷ്യര്‍ ഇരുമ്പുകത്തികള്‍ ഇരുമ്പു കൊ 
ണ്ടു മൂര്‍ച്ച കൂട്ടുന്നു. അതേപോലെ മനുഷ്യന്‍ 
പരസ്പരം മൂര്‍ച്ചവരുത്തിക്കൊണ്ട്‌ മറ്റുള്ളവരില്‍ 
നിന്നും പഠിക്കുന്നു. 

18അത്തിമരത്തെ പരിപാലിക്കുന്നവന്‍ അതി 
ന്‍െറ പഴം തിന്നാനര്‍ഹന്‍. അതേപോലെ ത 
ന്‍െറ യജമാനനെ സേവിക്കുന്നവന്‍ പ്രതിഫലം 
കിട്ടും. യജമാനന്‍ അവനെ പരിപാലിക്കും. 

19വെള്ളത്തില്‍ നോക്കുന്നവന്‍ സ്വന്തം മുഖം 
അതില്‍ കാണാം. അതുപോലെ മനുഷ്യന്‍െറ 
മനസ്സ്‌ അവന്‍െറ യഥാര്‍ത്ഥ മുഖം കാട്ടിത്ത 
രുന്നു. 

മിമനുഷ്യന്‍ പാതാളം പോലെയാകുന്നു. മര 
ണത്തിന്‍െറയും വിനാശത്തിന്‍െറയും ആ 





പരിപാലിക്കുന്നുവെന്ന്‌ ഉറപ്പാക്കുക. 24സമ്പത്ത്‌ 
എക്കാലവും നിലനില്‍ക്കില്ല. രാഷ്ട്രങ്ങള്‍ പോ 
ലും എക്കാലവും നിലനില്‍ക്കില്ല. പുല്ലു ചെ 
ത്തിക്കളയുക. പൂതുനാമ്പ്‌ പൊട്ടും. കുന്നുക 
ളില്‍ വളരുന്ന പുല്ലു ചെത്തിക്കളയുക. 26നി 
നെറ കുഞ്ഞാടുകളുടെ രോമം വെട്ടിയെടുത്ത്‌ 
നിന്‍െറ വസ്ത്രങ്ങളുണ്ടാക്കുക. നിന്‍െറ ആടുക 
ളില്‍ കൂറെ വിറ്റിട്ട്‌ കുറച്ചു സ്ഥലം വാങ്ങുക. 
2മ7നിനക്കും നിന്‍െറ കുടുംബത്തിനും സമൃദ്ധ 
മായി ആട്ടിന്‍പാല്‍ കിട്ടും. നിന്‍െറ ദാസിമാരെ 


അത്‌ ആരോഗ്യവതികളാക്കും. 
78 ദുഷ്ടന്മാര്‍ എല്ലാറ്റിനെയും ഭയപ്പെടു 
ന്നു. എന്നാല്‍ നീതിമാന്‍ സിംഹത്തെ 

പ്പോലെ ധൈര്യശാലിയാകുന്നു. 

അനുസരിക്കാന്‍ കൂട്ടാക്കാത്ത രാജ്യത്തിന്‌ 
ചെറിയൊരു കാലത്തേക്കു ധാരാളം ദുഷ്ടനേ 
താക്കളുണ്ടാകും. എന്നാല്‍ ജ്ഞാനിയായ നല്ല 
നേതാവുള്ള രാഷ്ട്രം ദീര്‍ഘകാലം നിലനില്‍ 
ക്കും. 

ദരിദ്രര്‍ക്ക്‌ ആപത്തു വരുത്തുന്ന ഭരണാധി 
പന്‍ കൃഷിനശിപ്പിക്കുന്ന പെരുമഴപോലെയാ 
കുന്നു. 

നിയമം അനുസരിക്കാതിരുന്നാല്‍ നീ ദുഷ്ട 
രുടെ പക്ഷത്താകുന്നു. പക്ഷേ നിയമം അനുസ 
രിച്ചാല്‍ നീ അവര്‍ക്കെതിരാകുന്നു. 

ദുഷ്ടന്മാര്‍ക്ക്‌ നീതി മനസ്സിലാകില്ല. പക്ഷേ 
യഹോവയെ സ്നേഹിക്കുന്നവര്‍ അതു മനസ്സി 
ലാക്കുന്നു. 

ദുഷ്ടനായ ധനികനാകുന്നതിനെക്കാള്‍ ശ്രേ 
ഷ്ഠമാണ്‌ നല്ലവനായ ദരിദ്രനാകുന്നത്‌. 

"നിയമം അനുസരിക്കുന്നവന്‍ സമര്‍ത്ഥനാ 
കുന്നു. വിലകെട്ടവരുമായി ചങ്ങാത്തം കൂടുന്ന 
വന്‍ തന്‍െറ പിതാവിന്‌ അപമാനം വരുത്തുന്നു. 

ദരിദ്രരെ വഞ്ചിച്ചു സമ്പാദിക്കുകയും വലി 
യ പലിശ വാങ്ങുകയും ചെയ്താല്‍ നിനക്ക്‌ 
സ്വത്ത്‌ നഷ്ടപ്പെടും. അത്‌ അവരോടു കരുണ 
കാട്ടുന്ന മറ്റൊരുവന്‍െറ കൈകളിലേക്കു പോ 
കും. 

രി ഉപദേശങ്ങള്‍ കേള്‍ക്കാന്‍ 
കൂട്ടാക്കാത്തവനന്‍െറ പ്രാര്‍ത്ഥനകള്‍ ദൈവവും 
കേള്‍ക്കുകയില്ല. 

ദുഷ്ടന്‍ നീതിമാനെ മുറിപ്പെടുത്താന്‍ ആ 
ലോചിച്ചേക്കാം. എന്നാല്‍ ദുഷ്ടന്‍ തന്‍െറ ത 
ന്നെ കെണിയില്‍ വീഴും. നീതിമാന്‍ നന്മയു 
ണ്ടാവുകയും ചെയ്യും. 

ധനികര്‍ എപ്പോഴും തങ്ങള്‍ ജ്ഞാനികളാ 
ണെന്നു കരുതുന്നു. എന്നാല്‍ ജ്ഞാനിയായ 
ദരിദ്രന്‍ സത്യത്തെ കാണുന്നു. 

നല്ലവര്‍ നേതാക്കളാകുമ്പോള്‍ എല്ലാവരും 
സന്തോഷിക്കുന്നു. പക്ഷേ ദുഷ്ടന്‍ തെരഞ്ഞെ 
ടുക്കപ്പെടുമ്പോള്‍ എല്ലാവരും ഒളിക്കുന്നു. 

















സദൃശവാക്യങ്ങൾ 28:13-29:19 


സ്വന്തം പാപങ്ങള്‍ മറച്ചുവയ്ക്കാന്‍ ശ്രമി 
ക്കുന്നവന്‌ ഒരിക്കലും വിജയമുണ്ടാകില്ല. എ 
ന്നാല്‍ പാപങ്ങളെ ഏറ്റുപറഞ്ഞ്‌ തിന്മ ചെയ്യു 
ന്നതവസാനിപ്പിച്ചാല്‍ അവന്‍ കരുണ നേടും. 

4എപ്പോഴും യഹോവയെ ആദരിക്കുന്നവന്‍ 
അനുഗുൂഹീത൯. എന്നാല്‍ കഠിനഹൃദയനും യ 
ഹോവയെ അനുസരിക്കാന്‍ കൂട്ടാക്കാത്തവനും 
ദുരിതങ്ങളുണ്ടാകും. 

ദുഷ്ടന്‍ ദുര്‍ബ്ലര്‍ക്കുമേല്‍ ഭരണം നടത്തു 
മ്പോള്‍ അയാള്‍ ഒരു കോപിച്ച സിംഹത്തെ 
യോ പോരാടാന്‍ തയ്യാറായ കരടിയെയോ 
പോലെയായിരിക്കും. 

1ഭരണാധിപന്‍൯ വിവേകമില്ലാത്തവനായാല്‍ 
അയാള്‍ തന്‍െറ പ്രജകളെ വേദനിപ്പിക്കും. എ 
ന്നാല്‍ വിശ്വസ്തനും വഞ്ചനയെ വെറുക്കുന്ന 
വനുമായ ഭരണാധിപന്‍ ദീര്‍ഘകാലം ഭരിക്കും. 


638 


ഭരണാധിപന്‍ നല്ലവനാണെങ്കില്‍ എല്ലാവ 
രുംസന്തോഷിക്കുന്നു. എന്നാല്‍ ഒരുദുഷ്ടന്‍ ഭരി 
ക്കുമ്പോള്‍ എല്ലാവരും ആവലാതികള്‍ പറയും. 

ജ്ഞാനത്തെ സ്നേഹിക്കുന്നവനന്‍െറ പിതാ 
വൂ സന്തോഷിക്കുന്നു. പക്ഷേ തന്‍െറ പണം 
വേശ്ൃകള്‍ക്കിടയില്‍ ചെലവഴിക്കുന്നവന്‍ മുഴു 
വന്‍ സമ്പത്തും നഷ്ടപ്പെടും. 

രാജാവ്‌ നീതിമാനെങ്കില്‍ രാഷ്ട്രം ശക്തമാ 
കും. എന്നാല്‍ രാജാവ്‌ സ്വാര്‍ത്ഥനും തന്‍െറ 
പ്രവൃത്തികള്‍ക്കു പ്രതിഫലം വാങ്ങുന്നവനുമെ 
ങ്കില്‍ രാഷ്ട്രം ദുര്‍ബ്ലമാകും. 

ഒരുവന്‍ മനുഷ്യരോടു നല്പവാക്കുകള്‍ പറ 
ഞ്ഞ്‌ തന്‍െറ ആഗ്രഹങ്ങള്‍ സാധിക്കാന്‍ ശ്രമി 
ച്ചാല്‍ അവന്‍ സ്വന്തം കെണിയൊരുക്കുകയാ 
ണ്‌. 

ദുഷ്ടന്മാര്‍ സ്വന്തം പാപത്താല്‍ നശിപ്പി 








മറ്റൊരാളെ കൊന്ന അപരാധം ചെയ്തവ 
ന്‌ ഒരിക്കലും മന:സമാധാനമുണ്ടാകില്പ. അയാ 
ളെ ആരും താങ്ങരുത്‌. 

18നേരായി ജീവിക്കുന്നവന്‍ സുരക്ഷിതന്‍. ദു 
ഷ്ടന്‍ തന്‍െറകരുത്ത്‌ നഷ്‌ടപ്പെടും. 

19നന്നായി അദ്ധ്വാനിക്കുന്നവന്‍ സമൃദ്ധമായി 
ഭക്ഷണം കിട്ടും. എന്നാല്‍ സ്വപ്നം കണ്ടു സമ 
യം കളയുന്നവന്‍ എപ്പോഴും ദരിദ്രനായി രിക്കും. 

20ദൈവം തന്നെ പിന്തുടരുന്നവനെ അനുഗ്ര 
ഹിക്കും. പക്ഷേ ധനം നേടാന്‍ മാത്രം ശ്രമിക്കുന്ന 
വന്‍ ശിക്ഷിക്കപ്പെടും. 

മന്യായാധിപന്‍ നീതിബോധമുണ്ടായിരിക്ക 
ണം. ആരെന്നു നോക്കി ഒരു വ്യക്തിയെ പിന്തു 
ണയ്ക്കരുത്‌. എന്നാല്‍ ചില ന്യായാധിപന്മാര്‍ 
നിസ്റ്റാര തുക കൈക്കൂലിവാങ്ങി തങ്ങളുടെ 
തീരുമാനങ്ങള്‍ മാറ്റും. 

2സ്വാര്‍ത്ഥന്‌ ധനികനാവുകയേവേണ്ടൂ. 
താന്‍ ദാരിദ്രയത്തോടു വളരെ അടുത്തിരിക്കുക 
യാണെന്ന്‌ അയാള്‍ അറിയുന്നില്ല. 





23ഒരുവന്‍െറ തെറ്റുചൂണ്ടിക്കാട്ടി നീ സഹാ 
യിച്ചാല്‍ പിന്നീട്‌ അയാള്‍ നിന്നില്‍ സന്തോ 
ഷിക്കും. എപ്പോഴും സുഖം നല്‍കുന്ന വാക്കുകള്‍ 
പറയുന്നതിലും നല്ലതാണത്‌. 

മ4ചിലര്‍ സ്വന്തം മാതാപിതാക്കളില്‍നിന്നും 
മോഷ്ടിക്കുന്നു. “അതു തെറ്റല്ല” എന്നവര്‍ പറ 
യുന്നു. എന്നാല്‍ വീട്ടില്‍ കയറിവന്ന്‌ എല്ലാം 
തച്ചുടയ്ക്കുന്നവനെക്കാള്‍ ദുഷിച്ചവനാകുന്നു 
അവന്‍. 

മടസ്വാര്‍ത്ഥ൯ ആപത്തുണ്ടാക്കുന്നു. എന്നാല്‍ 
യഹോവയില്‍ ആശ്രയിക്കുന്നവ൯ സമ്മാനിക്ക 
പ്പെടും. 

തന്നില്‍ത്തന്നെ ആശ്രയിക്കുന്നവ൯ന്‍ ഭോഷ 
നാകുന്നു. എന്നാല്‍ ജ്ഞാനി ദുരന്തത്തില്‍ നി 
ന്നും രക്ഷപ്പെടുന്നു. 

ദരിദ്രര്‍ക്കു ദാനം ചെയ്യുന്നവന്‌ ആവശ്യ 
മുള്ളതെല്ലാം കിട്ടുന്നു. എന്നാല്‍ ദരിദ്രരെ സഹാ 
യിക്കാന്‍ കൂട്ടാക്കാത്തവന്‍ കൂടുതല്‍ ദുരിതങ്ങ 
ളുണ്ടാകും. 

28ദുഷ്ടന്‍ ഭരണാധിപനായി തെരഞ്ഞെടുക്ക 
പ്പെട്ടാല്‍ എല്ലാവരും ഒളിക്കുന്നു. പക്ഷേ ആ 
ദുഷ്ടന്‍ പരാജയപ്പെടുമ്പോള്‍ നീതിമാന്മാര്‍ 
വീണ്ടും ഭരിക്കും. 





79 ഒരുവന്‍ കഠിനഹൃദയനും തന്‍െറ തെറ്റി 
നെ ചൂണ്ടിക്കാണിക്കുമ്പോഴെല്ലാം വളരെ 
കോപിക്കുന്നവനുമെങ്കില്‍, അവന്‍ നശിപ്പിക്ക 
പ്പെടും. അവിടെ പിന്നെ ആശയൊന്നുമില്പ 


ക്കപ്പെടുന്നു. നീതിമാന്‍ പാട്ടുപാടി ആഹ്റ്റാദി 
ക്കാം. 

നല്ലവര്‍ ദരിദ്രര്‍ക്ക്‌ വേണ്ടതുചെയ്തു കൊടു 
ക്കാനാഗ്രഹിക്കുന്നു. ദുഷ്ടന്മാരാകട്ടെ അങ്ങനെ 
ചെയ്യുന്നില്ല. 

8അന്യരെക്കാള്‍ ശ്രേഷ്ഠരാണു തങ്ങളെന്നു ക 
രുതുന്നവര്‍ കൂടുതല്‍ കുഴപ്പം വിളിച്ചു വരുത്തു 
ന്നു. മുഴുവന്‍ നഗരത്തെയും കുഴപ്പത്തിലാക്കാ 
൯ അവര്‍ക്കാകും. എന്നാല്‍ ജ്ഞാനികള്‍ സമാ 
ധാനമുണ്ടാക്കും. 

ഭോഷനുമായി ഒരു പ്രശ്നം ഒത്തു തീര്‍പ്പാ 
ക്കാന്‍ ജ്ഞാനി ശ്രമിക്കുമ്പോള്‍ ഭോഷന്‍ മണ്ട 
ത്തരങ്ങള്‍ പറഞ്ഞുതര്‍ക്കിക്കും. അവര്‍ ഒരിക്ക 
ലും ഒത്തു Se Ne te 

1 കൊലയാളികള്‍ എപ്പോഴും നിഷ്കളങ്കനെ 
വെറുക്കുന്നു. നല്ലവനും നിഷ്കളങ്കനുമായവ 
നെ കൊല്ലാന്‍ ദുഷ്ടന്മാര്‍ ആഗ്രഹിക്കുന്നു. 

ഭോഷന്‍ വളരെവേഗം കോപിക്കുന്നു. എ 
ന്നാല്‍ ജ്ഞാനി ക്ഷമാശീലനും ആത്മനിയന്ത്ര 
ണമുള്ളവനുമാകുന്നു. 

ഭരണാധിപന്‍ നുണകള്‍ ശ്രദ്ധിച്ചാല്‍ അയാ 
ളുടെ മുഴുവന്‍ ഉദ്യോഗസ്ഥന്മാരും ദുഷ്ടന്മാരാ 
കും. 

ടു തരത്തില്‍ ദരിദ്രനും ദരിദ്രനില്‍നിന്നും 
മോഷ്ടിക്കുന്നവനും ഒരുപോലെയാണ്‌: യഹോ 
വയാണ്‌ ഇരുവരെയും സൃഷ്ടിച്ചത്‌. 

4ദരിദ്രരോടു നീതിപുലര്‍ത്തുന്ന രാജാവ്‌ ദീര്‍ 
ഘകാലം ഭരിക്കും. 

തല്ലുന്നതും ഉപദേശിക്കുന്നതും കുട്ടികള്‍ക്ക്‌ 
അനുയോജ്യമാകുന്നു. മാതാപിതാക്കളെ അനു 
സരിക്കാതെ കുട്ടി ഇഷ്ടംപോലെ പ്രവര്‍ത്തി 
ച്ചാല്‍ അവന്‍ തന്‍െറമാതാവിന്‌ അപമാനം 
വരുത്തും. 

16ദുഷ്ടന്മാര്‍ രാജ്യം ഭരിച്ചാല്‍ എല്ലായിടവും 
പാപം നിറയും. എന്നാല്‍ നീതിമാന്മാര്‍ ആത്യ 
ന്തിക വിജയം നേടും. 

പുത്രന്‍ തെറ്റുചെയ്യുമ്പോള്‍ അവനെ ശി 
ക്ഷിക്കുക. അപ്പോള്‍ നിനക്കവനെച്ചൊല്ലി അഭി 
മാനിക്കാനാവും. അവനൊരിക്കലും നിന്നെ നാ 
ണം കെടുത്തുകയില്ല. 

18ദൈവത്താല്‍ നയിക്കപ്പെടാത്ത രാഷ്ട്രത്തി 
ന്‌ ഒരിക്കലും സമാധാനമുണ്ടാകില്ല. എന്നാല്‍ 
ദൈവത്തിന്‍െറ നിയമമനുസരിക്കുന്ന രാഷ്ട്രം 
സന്തോഷിക്കും. 

19നീ വെറുതെ സംസാരിക്കുക മാത്രമെങ്കില്‍ 
ദാസന്‍ ഒരു പാഠം പഠിക്കണമെന്നില്ല. നിന്‍െറ 
വാക്കുകള്‍ 0 അവന്‍ അത 
നുസരിക്കുകയില്ല. 








639 


20ആലോചിക്കാതെ സംസാരിക്കുന്നവന്‍ ഒരു 
പ്രതീക്ഷയുമുണ്ടാകില്ല. ആലോചിക്കാതെ പ്ര 
വര്‍ത്തിക്കുന്നവനെക്കാള്‍ പ്രതീക്ഷ ഭോഷനു 
ണ്ടാകും. 

ദാസന്‍ ആവശ്യമുള്ളതെല്ലാം കൊടുത്താല്‍ 
അവസാനം അവനൊരു നല്ല ദാസനായിരി 
ക്കുകയില്ല. 

2കോപിഷ്ഠന്‍ ആപത്തുണ്ടാക്കുന്നു. ക്ഷിപ്ര 
കോപി അനേകം പാപങ്ങള്‍ ചെയ്യുന്ന അപരാ 
ധിയായിരിക്കും. 

23അന്യരെക്കാള്‍ ശ്രേഷ്ഠനാണെന്നു സ്വയം 
കരുതുന്നവനെ ആ ചിന്തതന്നെ നശിപ്പിക്കും. 
വിനീതനെയാകട്ടെ, അന്യര്‍ ആദരിക്കും. 

24ഒന്നിച്ചു പ്രവര്‍ത്തിക്കുന്ന രണ്ടുകള്ളന്മാര്‍ 
ശത്രുക്കളാകുന്നു. ഒരു കള്ളന്‍ മറ്റവനെ ഭീഷണി 
പ്പെടുത്തും, അതിനാല്‍ കോടതിയില്‍ സത്യം 
പറയേണ്ടിവരുമ്പോള്‍ അവന്‍ സംസാരിക്കാന്‍ 
ഭയക്കും. 

മ്ഭയം ഒരു കെണി പോലെയാണ്‌. എന്നാല്‍ 
യഹോവയില്‍ ആശ്രയിച്ചാല്‍ നീ സുരക്ഷി 
തനായിരിക്കും. 

മഭരണാധിപന്‍െറ സുഹൃത്തുക്കളാകാന്‍ പല 
രും ആഗ്രഹിക്കുന്നു. എന്നാല്‍ ജനത്തിനുമേല്‍ 
നീതിയോടെ വിധിനടത്തുന്നവന്‍ യഹോവ 
യാകുന്നു. 

7വിശ്വസ്തരല്ലാത്തവരെ നീതിമാന്മാര്‍ വെ 
റുക്കുന്നു. വിശ്വസ്തരെ ദുഷ്ടന്മാരും വെറുക്കു 
ന്നു 





യാക്കേയുടെ പുത്രനായ ആഗുൂരിന്‍െറ 
സുഭാഷിതങ്ങള്‍ 
3 യാക്കേയുടെ പുത്രനായ ആഗൂരിന്‍െറ 
സുഭാഷിതങ്ങളാണിവ. ഇഥിയേലിനും 

ഉകാലിനുമുള്ള അവന്‍െറ സന്ദേശമാണിത്‌: 

ഭൂമിയിലെ ഏറ്റവും നീചനാകുന്നു ഞാന്‍. 
കാര്യങ്ങള്‍ വേണ്ടതുപോലെ മനസ്സിലാക്കാന്‍ 
എനിക്കു കഴിയുന്നില്ല. 

ജ്ഞാനിയാകാനുള്ള പഠനം എനിക്കില്ല. 
ദൈവത്തെപ്പറ്റി എനിക്കൊന്നുമറിയുകയുമില്പ. 

4സ്വര്‍ഗ്ഗത്തില്‍നിന്നുള്ള കാര്യങ്ങളെപ്പറ്റി ആ 
രും ഇതുവരെ പഠിച്ചിട്ടില്ല. കാറ്റിനെ ആരും 
ഇതുവരെ കൈകൊണ്ടു പിടിചിട്ടില്ല. തൂണിക്കു 
ഷണത്തില്‍ ആരും വെള്ളം സംഭരിച്ചിട്ടുമില്ല. 
ഭൂമിയുടെ പരിധികള്‍ യഥാര്‍ത്ഥത്തിലറിയാ൯ 
ആര്‍ക്കും കഴിഞ്ഞിട്ടില്ല. അങ്ങനെയൊക്കെ ചെ 
യാന്‍ കഴിയുന്നവന്‍ ആരാണ്‌? എവിടെയാണ 
വനന്‍െെറ കുടുംബം? 

ടദൈവം പറയുന്ന ഓരോ വാക്കും പരിപൂര്‍ 
ണ്ണമാകുന്നു. തന്നിലേക്കു വരുന്നവര്‍ക്ക്‌ അഭയ 
സ്ഥാനമാണു ദൈവം. അതിനാല്‍ ദൈവവച 
നങ്ങള്‍ മാറ്റാന്‍ശ്രമിക്കരുത്‌. അങ്ങനെ ചെയ്താ 
ല്‍ അവന്‍ നിന്നെ ശിക്ഷിക്കുകയും നീ നുണ 
പറയുകയാണെന്നു തെളിയിക്കുകയും ചെയ്യും. 

"യഹോവേ, ഞാന്‍ മരിക്കുമ്മുമ്പ്‌ എനിക്കാ 
യി രണ്ടു കാര്യങ്ങള്‍ ചെയ്തുതരണമേയെന്നു 
പ്രാര്‍ത്ഥിക്കുന്നു. 

നുണ പറയാതിരിക്കാന്‍ എന്നെ സഹായി 
ക്കേണമേ. എന്നെ വലിയ ധനികനോ വലിയ 
ദരിദ്രനോ ആക്കരുതേ- അന്നന്നേക്കുള്ളതു മാത്രം 
തന്നാലും. *ആവശ്യത്തിലധികമുണ്ടായാല്‍ എ 
നിക്കു നിന്നെ വേണ്ടെന്നു തോന്നാം. എന്നാല്‍ 
ദരിദ്രനാണെങ്കില്‍ ഞാന്‍ ചിലപ്പോള്‍ മോഷ്ടി 
ച്ചേക്കാം. അങ്ങനെ ഞാന്‍ ദൈവത്തിന്‍െറ നാമ 
ത്തിന്‌ അപമാനം വരുത്തും. 














സദ്ൃശവാക്യങ്ങള്‍ 29:20-30:29 


10 യജമാനനോടു ദാസനെ ദുഷിച്ചു പറയ 
രുത്‌. അങ്ങനെ പറഞ്ഞാല്‍ യജമാനന്‍ നിന്നെ 
വിശ്വസിക്കുകയില്ല. നീ അപരാധിയെന്ന്‌ അ 
യാള്‍ കരുതും. 

11ചിലര്‍ സ്വന്തം പിതാക്കന്മാര്‍ക്കെതിരെ സം 
സാരിക്കുന്നു. തങ്ങളുടെ മാതാക്കളോട അവര്‍ 
ആദരവ്‌ കാട്ടുന്നുമില്ല. 

12പിലര്‍ തങ്ങള്‍ നല്പവരെന്നു സ്വയം കരുതു 
ന്നുവെങ്കിലും സത്യത്തില്‍ അങ്ങനെയല്ല. 

തങ്ങള്‍ വളരെ നല്ലവരെന്ന്‌ ചിലര്‍ കരുതു 
ന്നു. അന്യരെക്കാള്‍ വളരെ ശ്രേഷ്ഠരാണു തങ്ങ 
ളെന്ന്‌ അവര്‍ കരുതുന്നു. 

4വാളുകള്‍പോലെ പല്ലുകളുള്ള ചിലരുണ്ട്‌. 
അവരുടെ താടിയെല്ലുകള്‍ കത്തികള്‍ പോലെ 
യാകുന്നു. പാവങ്ങളില്‍നിന്ന്‌ എല്ലാം തട്ടിയെ 
ടുക്കാന്‍ അവര്‍ തങ്ങളുടെ സമയമുപയോഗി 
ക്കുന്നു. 

കിട്ടുന്നതെല്ലാം തട്ടിയെടുക്കാന്‍ ചിലരാഗ്ര 
ഹിക്കൂന്നു. “എനിക്കുതാ, എനിക്കുതാ, എനിക്കു 

” എന്നേ അവര്‍ പറയുന്നുള്ളൂ. ഒരിക്കലും 

















താ 
സംതൃപ്തമാകാത്ത മൂന്നു കാര്യങ്ങളുണ്ട-യഥാ 
ര്‍ത്ഥത്തില്‍ മതിവരാത്ത നാലുകാര്യങ്ങളുണ്ട്‌. 

16പാതാളം, മക്കളില്ലാത്ത സ്ത്രീകള്‍, മഴ കാ 
ത്തു നില്‍ക്കുന്ന വരണ്ടനിലം, തടയാനാവാത്ത 
അഗ്നി. 

17പിതാവിനെ അപമാനിക്കുകയോ മാതാപി 
താക്കളെ കളിയാക്കുകയോ അനുസരിക്കാതിരി 
ക്കുകയോ ചെയ്യുന്നവന്‍ ശിക്ഷിക്കപ്പെടും. അവ 
ന്‍െറ കണ്ണു ുകള്‍ കഴുകന്മാരും കാട്ടുപക്ഷികളും 
കൊത്ത പ്പറിക്കുമ്പോലെ വഷളായിരിക്കും അ 


എനിക്കു മനസ്സിലാക്കാനാവാത്ത മൂന്നു കാ 
ര്യങ്ങളുണ്ട്‌. എനിക്കു മനസ്സിലാക്കാനാവാത്ത 
കാര്യങ്ങള്‍ സത്യത്തില്‍ നാലുണ്ട്‌. ആകാശ 
ത്തു പറക്കുന്ന പരുന്ത്‌, പാറയിലൂടെ നീങ്ങുന്ന 
പാമ്പ്‌, സമുദ്രത്തിനു കുറുകേ കടക്കുന്ന കല്പല്‍, 
സ്ത്രീയുമായി സ്നേഹത്തിലായിരിക്കുന്ന പു 
രൂഷന്‍. 

മഭര്‍ത്താവിനോടു വിശ്വസ്തയല്ലാത്ത 
സ്ത്രീ താ൯ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന്‌ അഭി 
നയിക്കുന്നു. അവള്‍ ഭക്ഷിക്കുന്നു, കുളിക്കുന്നു, 
താന്‍ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നു പറയുന്നു. 

മിഭൂമിയില്‍ കുഴപ്പമുണ്ടാക്കുന്ന മൂന്നുകാര്യങ്ങ 
ളുണ്ട്‌ സതൃത്തില്‍ ലോകത്തിനു സഹിക്കാനാ 
വാത്ത നാലു കാര്യങ്ങളാണുള്ളത്‌: 22രാജാവാ 
യിത്തീരുന്ന ദാസന്‍, വേണ്ടതെല്ലാം കിട്ടുന്ന 
ദുഷ്ടന്‍, 2വെറുപ്പു നിറഞ്ഞവളായിട്ടും ഭര്‍ത്താ 
വിനെ കണ്ടെത്തുന്ന സ്ത്രീ, യജമാനത്തിയുടെ 
അധിപയാകുന്ന ദാസി. 
24ചെറുതെങ്കിലും വളരെ വിവേകമുള്ള നാ 
ലൂ വസ്തുക്കളുണ്ട്‌ ഭൂമിയില്‍: 

25ചെറുതും ദുര്‍ബ്ബലരുമാണെങ്കിലും ഉറുമ്പു 
കള്‍ വേനല്‍ക്കാലത്ത്‌ തങ്ങളുടെ ഭക്ഷണം സ 
മ്പാദിക്കുന്നു; 

2മാളക്കരടി ചെറിയ മൃഗമാണെങ്കിലും പാറ 
കളില്‍ വീടുണ്ടാക്കാനവയ്ക്കു കഴിയും. 

മവെട്ടുക്കിളികള്‍ക്ക്‌ രാജാവില്ലെങ്കിലും ഒ 
ത്തൊരുമിക്കാനും പണിയെടുക്കാനും അവയ്ക്കു 
കഴിയുന്നു. 

28നിനക്കു കൈകൊണ്ട്‌ പിടിക്കാനാവുന്നത്ര 
ചെറുതെങ്കിലും പല്ലികള്‍ രാജകൊട്ടാരങ്ങളി 
ലൂം വസിക്കുന്നു. 

29നടപ്പില്‍ ഗൌരവം നടിക്കുന്ന മൂന്നു കാര്യ 
ങ്ങളുണ്ട്‌. സത്യത്തില്‍ അവ നാലാണ്‌. 

















സദൃശവാക്യങ്ങൾ 30:30-31:31 


3ിസിംഹം സകലമൃഗങ്ങളിലും ശക്തനാകു 
ന്നു. ഒന്നില്‍ നിന്നും അവന്‍ പിന്തിരിഞ്ഞോടു 
ന്നില്ല. 

31അഹങ്കാരത്തോടെ നടക്കുന്ന പൂവങ്കോഴി, 
കോലാട്‌, സ്വന്തം ജനങ്ങള്‍ക്കിടയില്‍ രാജാവ്‌. 


640 


13അവളെപ്പോഴും കമ്പിളിയും ചണവും സംഭ 
രിക്കുകയും സന്തോഷത്തോടെ സ്വന്തം കൈക 
ള്‍കൊണ്ട്‌ സാധനങ്ങളുണ്ടാക്കുകയുമാണ്‌. 

14വിദൂരദേശത്തു നിന്നുള്ള ഒരുകപ്പല്‍ പോ 
ലെയാണവള്‍. എല്ലായിടത്തുനിന്നും അവള്‍ 





32അഹങ്കരിക്കുകയും അന്യര്‍ക്കെതിരെ തിന്മ 
ആലോചിക്കുകയും ചെയ്യത്തക്ക ഭോഷത്തം നി 
നക്കൂണ്ടായാല്‍ അതു നിര്‍ത്തുകയും എന്താണു 
ചെയ്യുന്നതെന്നതിനെപ്പറ്റി ഒന്നാലോചിക്കുക 
യും ചെയ്യുക. 

ഒരാള്‍ പാലു കടഞ്ഞു ര 
ഒരാള്‍ മറ്റൊരാളുടെ മൂക്കിലിടി ച്ചാല്‍ ചോരവ 
രും. അതുപോലെ മനുഷ്യരെ കോപപ്പെടുത്തി 
യാല്‍ നിനക്കു ദുരിതം. 








ലെമൂവേല്‍രാജാവിന്‍െറ 
സുഭാഷിതങ്ങള്‍ 

മു ] ലെമൂവേല്‍രാജാവിന്‍റെറ സുഭാഷിതങ്ങ 
ളാണിവ. അദ്ദേഹത്തിന്‍െറ അമ്മയാണി 
തൊക്കെ പഠിപ്പിച്ചത്‌. 2നീയെന്‍െറ മകനാകു 
ന്നു. ഞാന്‍ സ്നേഹിക്കുന്ന പുത്രന്‍. നിന്നെ 
ലഭിക്കാനാണു ഞാന്‍ പ്രാര്‍ത്ഥിച്ചത്‌. 3നിന്‍െറ 
ശക്തി സ്ത്രീകളില്‍ നശിപ്പിക്കരുത്‌. സ്ത്രീകള്‍ 
രാജാക്കന്മാരെ നശിപ്പിക്കുന്നു, അതിനാല്‍ അ 
വരില്‍ സ്വയം നശിപ്പിക്കരുത്‌. 4ലെമുവേലേ, 





ഭക്ഷണം കൊണ്ടുവരുന്നു. 

15അവള്‍ എന്നും പുലര്‍കാലേ എഴുന്നേല്‍ 
ക്കുന്നു. കൂടുംബത്തിനാവശ്യമായ ആഹാരം പാ 
കം ചെയ്യുകയും വേലക്കാരുടെ പങ്കു കൊടുക്കു 
കയും ചെയ്യുന്നു. 

16ര്‍കാണുന്ന സ്ഥലമൊക്കെ അവള്‍ വാങ്ങുന്നു. 
താന്‍ സമ്പാദിച്ച പണമുപയോഗിച്ച്‌ മുന്തിരി 
ത്തോപ്പില്‍ അവള്‍ കൃഷി ചെയ്യുന്നു. 

17അവള്‍ അതൃദ്ധവാനം ചെയ്യുന്നു. അവള്‍ 
കരുത്തയും തന്‍െറ പണി ചെയ്യാന്‍ പ്രാപ്ത 
യുമാകുന്നു. 

18താനുണ്ടാക്കിയ സാധനങ്ങള്‍ വില്‍ക്കു 
മ്പോഴൊക്കെ അവളൊരു ലാഭം നേടുന്നു. രാത്രി 
വൈകുംവരെ അവള്‍ ജോലി ചെയ്യുന്നുമുണ്ട്‌. 

19സ്വയം നൂലുണ്ടാക്കി സ്വന്തം വസ്ത്രങ്ങള്‍ 
അവള്‍ നെയ്യുന്നു. 

20ദരിദ്രര്‍ക്ക്‌ അവള്‍ ദാനം ചെയ്യുകയും ആവ 
ശൃക്കാരെ സഹായിക്കുകയും ചെയ്യുന്നു. 

21തഞ്ഞു പെയ്യുമ്പോള്‍ തന്‍െറ കുടുംബത്തെ 








രാജാവ്‌ വീഞ്ഞുകുടിക്കുന്നതു ശരിയല്ല. ഭരണാ 
ധിപന്മാര്‍ മദ്യം ആഗ്രഹിക്കുന്നതു ശരിയല്ല. 
ടഅധികം കുടിച്ചാല്‍ അവര്‍ നിയമം മറക്കും. 
അപ്പോള്‍ അവര്‍ പാവങ്ങളുടെ അവകാശങ്ങ 
ളെല്ലാം കവര്‍ന്നേക്കാം. 6മദ്യം ദരിദ്രന്‍ കൊടുക്കു 
ക. ദുരിതത്തില്‍പ്പെട്ടവര്‍ക്കു വീഞ്ഞു കൊടുക്കു 
ക.?അവര്‍കുടിക്കട്ടെ, എന്നിട്ട്‌ തങ്ങളുടെ ദാരി 
ദ്യം മറക്കട്ടെ. തങ്ങളുടെ എല്ലാദുരിതങ്ങളും അ 
വര്‍ മറക്കുട്ടെ. 

സ്വയം രക്ഷിക്കാന്‍ കഴിയാത്തവനെ നീ 
സഹായിക്കണം. സ്വയം സംസാരിക്കാന്‍ കഴി 
യാത്തവനുവേണ്ടി സംസാരിക്കുക! ആപത്തില്‍ 
പെട്ടവരെ എല്ലാം സഹായിക്കുക! 9നിനക്കറി 
യാവുന്നതും ശരിയായതുമായ കാര്യങ്ങള്‍ക്കാ 
യി എഴുന്നേറ്റുനില്‍ക്കുക. സര്‍വ്വജനത്തെയും 
നീതിയോടെ വിധിക്കുക. പാവങ്ങളുടെയും സ 
ഹായം വേണ്ടവരുടെയും അവകാശങ്ങള്‍ സംര 
ക്ഷിക്കുക. 








ഉല്‍കൃഷ്ടയായ ഭാര്യ 

10*“ഉല്‍കൃഷ്ടയായ ഭാര്യ”യെ* കണ്ടെത്തുക 
വിഷമമാണ്‌. പക്ഷേ രതങ്ങളെക്കാള്‍ വിലപി 
ടിച്ചതാണവള്‍. 

വിഭര്‍ത്താവ്‌ അവളെ ആശ്രയിക്കുന്നു. അവന്‍ 
ഒരിക്കലും ദ്രരിദ്രനാകില്ല. 

12ജീവിതത്തിലൂടനീളം അവള്‍ ഭര്‍ത്താവിനു 
നന്മ ചെയ്യുന്നു. അവളൊരിക്കലും അയാള്‍ക്കു 
കുഴപ്പുമുണ്ടാക്കുന്നില്ല. 





വചനം 10-31 എബ്രായഭാഷയില്‍ ഈ പദൃത്തിലെ 
ഓരോ വചനവും അക്ഷരമാലയിലെ അടുത്ത 
അക്ഷരത്തില്‍ തുടങ്ങുന്നു. അങ്ങനെ ഈ കവിത 
സ്ത്രീയുടെ സമസ്തഗുണങ്ങളും വര്‍ണ്ണിക്കുന്നു. 


ഉത്കൃഷ്ടയായ ഭാര്യ കുലീന സ്ത്രീ എന്നും അര്‍ത്ഥം. 





ച്ചൊല്ലി അവള്‍ വേവലാതിപ്പെടുന്നില്ല. അവ 
ര്‍ക്ക്‌ അവള്‍ നല്ല ചൂടു വസ്ത്രങ്ങള്‍ നല്‍കി 
യിട്ടുണ്ട്‌. 

22അവള്‍ വിരിപ്പുകളുണ്ടാക്കി കിടക്കയില്‍ 
വിരിക്കുന്നു. നേര്‍ത്ത ലിനന്‍ 

വസ്ത്രങ്ങള്‍ അവള്‍ ധരിക്കുകയും ചെയ്യുന്നു. 

23അവളുടെ ഭര്‍ത്താവിനെ ജനം ആദരിക്കു 
ന്നു. ദേശത്തെ നേതാക്കളിലൊരുവനാണയാള്‍. 

24അവള്‍ നല്ലൊരു കച്ചവടക്കാരിയാണ്‌. വ 
സ്ത്രങ്ങളും അരപ്പട്ടകളുമുണ്ടാക്കി അവള്‍ കച്ച 
വടക്കാര്‍ക്ക്‌ വില്‍ക്കുന്നു. 

25അവള്‍ വാഴ്ത്തപ്പെട്ടവള്‍.* ആളുകള്‍ അവ 
ളെ ആദരിക്കുകയും ചെയ്യുന്നു. 

2അവള്‍ ജ്ഞാനത്തോടെ സംസാരിക്കുന്നു. 
സ്നേഹിക്കാനും കരുണകാട്ടാനും അവള്‍ ജന 
ത്തെ പഠിപ്പിക്കുന്നു. 

27അവളൊരിക്കലും മടിച്ചിയല്ല. വീട്ടിലെ 
സാധനങ്ങള്‍ അവള്‍ പരിപാലിക്കുന്നു. 

28അവളുടെ കുട്ടികള്‍ അവളെപ്ലറ്‌? നല്ലതു 
പറയുന്നു. ഭര്‍ത്താവ്‌ അവളെപ്പറ്റി ഇങ്ങനെ 
പുകഴ്ത്തിപ്പറയുന്നു, 

29“നല്ല സ്ത്രീകള്‍ വളരെയുണ്ട്‌. എങ്കിലും 
നീയാണേറ്റവും ശ്രേഷ്ഠ.” 

30സരനന്ദര്യവും വശ്യതയും നിന്നെവഞ്ചിക്കും. 
പക്ഷേ, യഹോവയെ ആദരിക്കുന്നവള്‍ വാ 
ഴ്ത്തപ്പെടണം. 

31അര്‍ഹിക്കുന്ന പ്രതിഫലം അവള്‍ക്കു നല്‍ 
കുക. അവളുടെ പ്രവൃത്തികളെ പൊതുസ്ഥല 
ത്ത്‌ വാഴ്ത്തുക. 




















അവള്‍ വാഴ്ത്തപ്പെട്ടവള്‍ അവള്‍ ശക്തയാണ്‌. 


641 


സഭാപ്രസംഗി 


ഗുരുനാഥനന്‍െറ വാക്കുകളാണിവ. ഈ ഗുരൂ 

നാഥന്‍ ദാവീദിന്‍െറ പുത്രനും യെരുശലേ 
മിലെ രാജാവുമായിരുന്നു. 

എല്ലാം അര്‍ത്ഥരഹിതമാകുന്നു. ഇതെല്ലാം 
ഒരുതരം സമയം പാഴാക്കലാണെന്ന്‌ ഗുരു പറയു 
ന്നു! 3ഈ ജീവിതത്തില്‍ നടത്തുന്ന കഠിനാദ്ധ്വാ 
നങ്ങളില്‍ നിന്നെല്ലാം മനുഷ്യര്‍ യഥാര്‍ത്ഥ 
ത്തില്‍ എന്തെങ്കിലും നേടുന്നുണ്ടോ? ഇല്ല! 


സംഗതികള്‍ ഒരിക്കലും മാറുന്നില്ല 

മനുഷ്യര്‍ ജീവിക്കുന്നു; മനുഷ്യര്‍ മരിക്കുന്നു. 
പക്ഷേ ഭൂമി എന്നെന്നും നിലനില്‍ക്കുന്നു. 
ടസൂര്യന്‍ ഉദിക്കുന്നു; സൂര്യന്‍ അസ്തമിക്കുന്നു. 
അതേസ്ഥലത്തു വീണ്ടും ഉദിക്കാന്‍ സൂര്യന്‍ 
തിടുക്കപ്പെടുകയും ചെയ്യുന്നു. 

കോറ്റ്‌ തെക്കോടുടിക്കുന്നു; കാറ്റു വടക്കോട്ടും 
അടിക്കുന്നു. കാറ്റ്‌ ചുറ്റോടു ചുറ്റും അടിക്കുന്നു. 
കാറ്റു തിരിഞ്ഞ്‌ അതാരംഭിച്ചിടത്തു തന്നെ 
വീണ്ടും അടിക്കുന്നു. 
എല്ലാ നദികളും അതേസ്ഥലത്തേക്കു വീണ്ടും 
വീണ്ടും ഒഴുകുന്നു. അവയെല്ലാം കടലിലേക്കൊ 
ഴുകുന്നു. പക്ഷേ കടല്‍ നിറയുന്നില്ല. &എല്ലാം 
പൂര്‍ണ്ണമായി വിവരിക്കാന്‍ വാക്കുകള്‍ക്കാവില്ല. 
പക്ഷേ ആളുകള്‍ സംസാരിച്ചുകൊണ്ടേയിരി 
ക്കുന്നു. വാക്കുകള്‍ വീണ്ടും വീണ്ടും നമ്മുടെ 
ചെവികളിലേക്കെത്തുന്നു. പക്ഷേ നമ്മുടെ ചെ 
വികൾ നിറയുന്നില്ല. നമ്മുടെ കണ്ണുകള്‍ നാം 
കാണുന്ന കാഴ്ചകള്‍ കൊണ്ടും നിറയുന്നില്ല. 








പുതുതായി ഒന്നുമില്ല 

9ആരംഭം മുതല്‍ എന്തായിരുന്നുവോ അതായി 
ത്തന്നെ തുടരുകയാണെല്ലാം. ചെയ്തിരുന്നതു 
പോലെതന്നെ അതേ കാര്യങ്ങള്‍ ചെയ്യപ്പെട്ടു 
കൊണ്ടിരിക്കുന്നു. ഈ ജീവിതത്തില്‍ പുതു 
തായി ഒന്നുമില്ല. 

10“ഇതാ, ഇതു പുതുതാണ്‌” എന്നൊരുവന്‍ 
പറഞ്ഞേക്കാം. പക്ഷേ, അത്‌ എപ്പോഴും ഇവി 
ടെയുണ്ടായിരുന്നു. നമ്മെക്കാളും മുമ്പേ അതി 
വിടെയുണ്ടായിരുന്നു! 

പണ്ടു സംഭവിച്ച കാര്യങ്ങള്‍ മനുഷ്യര്‍ ഓര്‍ 
മ്മിക്കുന്നില്ല. ഇന്നു സംഭവിക്കുന്ന കാര്യങ്ങള്‍ 
മനുഷ്യര്‍ ഭാവിയില്‍ ഓര്‍മ്മിക്കുകയുമില്ല. ഭാവി 
തലമുറക്കാര്‍ തങ്ങള്‍ക്കു മുമ്പുണ്ടായിരുന്നവര്‍ 
ചെയ്ത കാര്യങ്ങളും ഓര്‍ക്കുകയില്ല. 


ജ്ഞാനം സന്തോഷം 

കൊണ്ടുവരുന്നുവോ? 
ഗുരുനാഥനായ ഞാന്‍ യെരുശലേമില്‍ യി 
സ്രായേലിന്‍െറ രാജാവായിരുന്നു. 13ഈ ജീവി 
തത്തില്‍ ചെയ്ത കാര്യങ്ങളെപ്പറ്റിയെല്ലാം പഠി 
ക്കുന്നതിന്‌ എന്‍െറ ജ്ഞാനം ഉപയോഗിക്കാന്‍ 
ഞാന്‍ തീരുമാനിച്ചു. ഇത്‌ ദൈവം ഞങ്ങള്‍ക്കു 
ചെയ്യുവാന്‍ തന്ന ഏറ്റവും കഠിനമായൊരു 
കാര്യമാണെന്ന്‌ ഞാന്‍ അറിഞ്ഞു. 14ഭൂമിയില്‍ 
ചെയ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാന്‍ പരിശോ 


ധിക്കുകയും അതെല്ലാം വെറും സമയം പാഴാക്ക 
ലാണെന്നു കാണുകയും ചെയ്തു. കാറ്റിനെ 
പിടിക്കാന്‍ ശ്രമിക്കുമ്പോലെയാണത്‌. 15ഇക്കാര്യ 
ങ്ങള്‍ മാറ്റാന്‍ നിനക്കാവില്ല. വളഞ്ഞ കാര്യ 
ങ്ങളെ നേരായതെന്നു വിളിക്കുവാന്‍ നിനക്കാ 
വില്ല. എന്തെങ്കിലും നഷ്ടപ്പെട്ടതുണ്ടെങ്കില്‍ 
അതിവിടെത്തന്നെയുണ്ടെന്നും പറയാനാവില്ല. 
1ഞാ൯ എന്നോടുതന്നെ പറഞ്ഞു, “ഞാന്‍ 
വളരെ ജ്ഞാനിയാണ്‌. എനിക്കുമുമ്പ്‌ യെരൂശ 
ലേം ഭരിച്ച എല്ലാ രാജാക്കന്മാരെക്കാളും ജ്ഞാ 
നിയാണു ഞാന്‍. ജ്ഞാനവും അറിവും സത്യ 
ത്തിലെന്താണെന്ന്‌ എനിക്കറിയാം!” 

17ഭോഷത്തം ആലോചിക്കുന്നതിനെക്കാള്‍ 
ജ്ഞാനവും അറിവും എങ്ങനെ ശ്രേഷ്ഠമാണെ 
ന്നു പഠിക്കാന്‍ ഞാന്‍ നിശ്ചയിച്ചു. പക്ഷേ, 
ജ്ഞാനിയാകാന്‍ ശ്രമിക്കുന്നത്‌ കാറ്റിനെ പിടി 
ക്കുവാന്‍ ശ്രമിക്കുന്നതു പോലെയാണെന്ന്‌ 
ഞാന്‍ പഠിച്ചു. 18അധികം ജ്ഞാനത്തോടൊച്പം 
നിരാശയും വരുന്നു. കൂടുതല്‍ ജ്ഞാനം നേടുന്ന 
വന്‍ കൂടുതല്‍ വ്യസനവും നേടുന്നു. 








“സുഖഭോഗങ്ങള്‍” സന്തോഷം 
കൊണ്ടുവരുമോ? 
ഞാന്‍ എന്നോടുതന്നെ പറഞ്ഞു, “എനിക്കു 
സുഖം അനുഭവിക്കണം. എല്ലാം കഴിയുന്ന 
ത്ര ആസ്വദിക്കണം.” എന്നാല്‍ അതും നിഷ്പ്ര 
യോജനമാണെന്ന്‌ ഞാന്‍ പഠിച്ചു. 2എല്ലായ്‌ 
പ്പോഴും ചിരിക്കുന്നത്‌ വിഡ്ഡിത്തമാണ്‌. വി 
നോദിക്കുന്നത്‌ ഒരു നന്മയും ചെയ്യില്ല. 
3അതിനാല്‍, മനസ്സില്‍ ജ്ഞാനം നിറയ്ക്കു 
മ്പോള്‍ ശരീരത്തില്‍ ഞാന്‍ വീഞ്ഞു നിറച്ചു. 
സന്തോഷിക്കാനൊരു മാര്‍ഗ്ഗം കണ്ടെത്തുന്നതി 
നാണ്‌ ഞാന്‍ ഈ ഭോഷത്തത്തിനു ശ്രമിച്ചത്‌. 
ഏതെങ്കിലും തരത്തില്‍ സന്തോഷിക്കണം. ചുരു 
ങ്ങിയ ജീവിതകാലം കൊണ്ട്‌ മനുഷ്യന്‌ എന്തു 
നന്മകളൊക്കെ ചെയ്യാമെന്നു കാണുകയായി 
രുന്നു എന്‍െറ ലക്ഷ്യം. 


കഠിനാദ്ധ്വാനം സന്തോഷം കൈവരുത്തുമോ? 
4അനന്തരം ഞാന്‍ വലിയ കാര്യങ്ങള്‍ ചെ 
യ്യാന്‍ തുടങ്ങി. ഞാന്‍ എനിക്കായി വീടുകള്‍ 
പണിയുകയും മുന്തിരിത്തോപ്പുകള്‍ വച്ചുപി 
ടിപ്പിക്കുകയും ചെയ്തു. $എനിക്കാസ്വദിക്കാന്‍ 
പൂന്തോട്ടങ്ങളും കേളീവനങ്ങളും ഉണ്ടാക്കി. 
എല്ലാത്തരം ഫലവൃക്ഷങ്ങളും ഞാന്‍ നട്ടു. ഐനി 
ക്കായി ഞാന്‍ ജലാശയങ്ങളുണ്ടാക്കി. എന്‍െറ 
വളരുന്ന വൃക്ഷങ്ങള്‍ നനയ്ക്കാന്‍ അതിലെ 
വെള്ളം ഞാനുപയോഗിച്ചു. ദാസന്മാരെയും 
ദാസിമാരെയും ഞാന്‍ വാങ്ങി. എന്‍െറ വീട്ടില്‍ 
ജനിച്ച അടിമകളുമുണ്ടായിരുന്നു. ഒരുപാടു 
വലിയ കാര്യങ്ങള്‍ എനിക്കുണ്ടായിരുന്നു. എനി 
ക്ക്‌ കാലിക്കൂട്ടങ്ങളും ആട്ടിന്‍പറ്റങ്ങളുമുണ്ടായി 
രുന്നു. യെരൂശലേമില്‍ മറ്റാരെക്കാളും കൂടുതല്‍ 
സാധനങ്ങളും വസ്തുവകകളും എനിക്കു 
സ്വന്തമായുണ്ടായിരുന്നു. 








സഭാപ്രസംഗി 2:8-3:8 


എനിക്കായി സ്വര്‍ണ്ണവും വെള്ളിയും ഞാന്‍ 
ശേഖരിച്ചു. രാജാക്കന്മാരില്‍നിന്നും അവരുടെ 
രാഷ്ട്രങ്ങളില്‍ നിന്നും ഞാന്‍ നിധികള്‍ സ്വരൂ 
പിച്ചു. എനിക്കായി പാടുന്ന സ്ത്രീപുരുഷ 
ന്മാര്‍ എനിക്കുണ്ടായിരുന്നു. ആരും ആശിക്കുന്ന 
എല്ലാം എനിക്കുണ്ടായിരുന്നു. 

ഞാന്‍ വലിയ ധനികനും പ്രസിദ്ധനുമായി 
ത്തീര്‍ന്നു. എനിക്കുമുമ്പ്‌ യെരൂശലേമില്‍ ജീവി 
ച്ച ആരെക്കാളും ഞാന്‍ മഹാനായി. എന്നെ 
സഹായിക്കാന്‍ എന്‍െറ ജ്ഞാനം എപ്പോഴുമു 
ണ്ടായിരുന്നുതാനും. 14എനന്‍െറ കണ്ണുകള്‍ കാണു 
കയും ആശിക്കുകയും ചെയ്തതെല്ലാം എനിക്കു 
കിട്ടി. എന്‍െറ എല്ലാ പ്രവൃത്തികളിലും എന്‍െറ 
മനസ്സ്‌ സംതൃപ്തമായിരുന്നു. എന്‍െറ കഠിനാ 
ദ്ധവാനത്തിനു മുഴുവനുമുള്ള സമ്മാനമായി 
രുന്നു ആ ആഹ്ലാദം. 

പിന്നെ ഞാന്‍ ചെയ്ത കാര്യങ്ങളിലേക്കെ 
ല്ലാം ഒന്നു നോക്കി. എന്‍െറ എല്ലാ കഠിനാദ്ധ്വാ 
നങ്ങളെയും പറ്റി ഞാന്‍ ചിന്തിച്ചു. അതൊക്കെ 
വെറും സമയനഷ്ടമായിരുന്നു! കാറ്റിനെ പിടി 
ക്കാന്‍ ശ്രമിക്കുമ്പോലെ! ഈ ജീവിതത്തില്‍ 
നമ്മള്‍ ചെയ്യുന്ന പ്രവൃത്തികളില്‍ നിന്ന്‌ ഒന്നും 
നേടാനില്ല. 





ജ്ഞാനമായിരിക്കാം ഉത്തരം 

12ഒരു രാജാവിനു ചെയ്യാന്‍ കഴിയുന്നതി 
നേക്കാള്‍ കൂടുതലൊന്നും ചെയ്യാന്‍ ആര്‍ക്കും 
കഴിയില്ല. നീ ചെയ്യാനാഗ്രഹിക്കുന്നതൊക്കെ 
ഏതെങ്കിലും ഒരു രാജാവ്‌ മുമ്പ്‌ ചെയ്തിരിക്കും. 
രാജാക്കന്മാരുടെ പ്രവൃത്തികള്‍പോലും വ്യര്‍ത്ഥ 
മാണെന്ന്‌ ഞാന്‍ പഠിച്ചു. അതിനാല്‍ വീണ്ടും 
ജ്ഞാനത്തെയും ഭോഷത്തത്തെയും ഭ്രാന്തിനെ 
യുംപറ്റി ഞാന്‍ ആലോചിച്ചു തുടങ്ങി. പ്രകാ 
ശം ഇരുട്ടിനെക്കാള്‍ ശ്രേഷ്ഠമാകുന്നതു പോലെ 
തന്നെ ജ്ഞാനം ഭോഷത്തത്തെക്കാള്‍ ശ്രേഷ്ഠ 
മെന്ന്‌ ഞാന്‍ കണ്ടു. 4അതിങ്ങനെയാണ്‌: ജ്ഞാ 
നി, താന്‍ എവിടെപ്പോകുന്നുവെന്നറിയാന്‍ മന 
സിനെ കണ്ണുകള്‍ പോലെ ഉപയോഗിക്കുന്നു. 
ഭോഷനാകട്ടെ ഇരുട്ടില്‍ നടക്കുന്നവനെപ്പോ 
ലെയും. 

പക്ഷേ, ഭോഷനും ജ്ഞാനിയും അവസാനി 
ക്കുന്നത്‌ ഒരു പോലെയാണെന്നു ഞാന്‍ കണ്ടു. 
ഇരുവരും മരിക്കുന്നു. 15ഞാ൯ സ്വയം ചിന്തിച്ചു, 
“ഭോഷനു സംഭവിക്കുന്ന അതേ കാര്യങ്ങള്‍ 
തന്നെ എനിക്കും സംഭവിക്കും. പിന്നെ ഞാനെ 
ന്തിനു ജ്ഞാനിയാകാന്‍ അദ്ധ്വാനിക്കണം?” 
ഞാന്‍ സ്വയം പറഞ്ഞു, “ജ്ഞാനിയായിരിക്കു 
ന്നതും വ്യര്‍ത്ഥമാകുന്നു.” 1ജ്ഞാനിയും ഭോഷ 
നും മരിക്കും! ജ്ഞാനിയേയോ ഭോഷനേയോ 
മനുഷ്യര്‍ എന്നെന്നേക്കും ഓര്‍മ്മിക്കുകയുമില്ല. 
ഭാവിയില്‍ ജനം അവരുടെ പ്രവൃത്തികളൊക്കെ 
മറക്കും. അതിനാല്‍ ജ്ഞാനിയും ഭോഷനും ഒരു 
പോലെയാണ്‌. 





ജീവിതത്തില്‍ യഥാര്‍ത്ഥ 
സന്തോഷമുണ്ടോ? 

17ണതെന്നെ ജീവിതത്തോടു വെറുപ്പുള്ളവ 
നാക്കി. ഈ ജീവിതത്തിലുള്ള എല്ലാം കാറ്റിനെ 
പിടിക്കാന്‍ ശ്രമിക്കുന്നതുപോലെ വ്യര്‍ത്ഥമാ 
ണെന്നത്‌ എന്നെ ദൂ:ഖിതനാക്കി. 

18 തന്‍റെ എല്ലാ കഠിനാദ്ധ്വാനങ്ങളെയും 
ഞാന്‍ വെറുക്കാന്‍ തുടങ്ങി. ഞാന്‍ കഠിനമായി 
അദ്ധ്വാനിച്ചു. എന്നാല്‍ എനിക്കുശേഷം ജീവി 
ക്കുന്നവരായിരിക്കും അതിന്‍െറ ഫലമനുഭവിക്കു 





642 


കയെന്ന്‌ ഞാന്‍ കണ്ടു. ഞാനതൊന്നും കൊണ്ടു 
പോകില്ല. ഞാന്‍ അദ്ധ്വാനിക്കുകയും പഠിക്കു 
കയും ചെയ്തതിന്‍െറെയൊക്കെ നിയന്ത്രണം 
വേറെ ചിലര്‍ക്കാകും. അയാള്‍ ജ്ഞാനിയാ 
കുമോ ഭോഷനാകുമോ എന്ന്‌ എനിക്കറിയില്ല. 
ഇതും വ്യര്‍ത്ഥമാണ്‌. 

20അങ്ങനെ എന്‍െറ എല്ലാ പ്രവൃത്തികളിലും 
ഞാന്‍ വ്യസനിച്ചു. തന്‍െറ മുഴുവന്‍ ജ്ഞാ 
നവും അറിവും സാമര്‍ത്ഥ്യവുമുപയോഗിച്ച്‌ 
ഒരുവന്‍ പണിയെടുക്കാം. എന്നാല്‍ അയാള്‍ 
മരിക്കുകയും അയാള്‍ ചെയ്തതിന്‍െറ ഫലം 
മറ്റുള്ളവര്‍ക്കു കിട്ടുകയും ചെയ്യും. അദ്ധ്വാനി 
ക്കാത്തവര്‍ക്ക്‌ എല്ലാം ലഭിക്കുന്നു. അതെന്നെ 
വളരെ ദുഃഖിതനാക്കുന്നു. അതും ന്യായമല്ല. വ്യര്‍ 
ത്ഥമാണ്‌. 

22തനന്‍െറെ എല്ലാ പ്രവൃത്തികള്‍ക്കും പോരാട്ടങ്ങ 
ള്‍ക്കും ശേഷം ഒരുവന്‍ യഥാര്‍ത്ഥത്തില്‍ എന്താ 
ണു കിട്ടുക? തന്‍െറ ജീവിതത്തിലുടനീളം 
അവന്‍ വേദനയും നിരാശയും കഠിനാദ്ധ്വാന 
വുമായിരുന്നു. രാത്രിയില്‍പ്പോലും അയാളുടെ 
മനസ്സിനു വിശ്രമമില്ല. ഇതും വ്യര്‍ത്ഥമാണ്‌. 

24-25 എന്നെക്കാള്‍ നന്നായി ജീവിതം ആസ്വ 
ദിക്കാന്‍ ശ്രമിച്ച ആരെങ്കിലുമുണ്ടോ? ഇല്ല! 
ഞാന്‍ മനസ്സിലാക്കിയതിതാണ്‌: ഒരു വ്യക്തിക്കു 
ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം തിന്നുകയും 
കുടിക്കുകയും ചെയ്യേണ്ട ജോലി ആസ്വദിക്കുക 
യുമാണ്‌. ഇതു ദൈവത്തില്‍ നിന്നാണു വരുന്ന 
തെന്നും ഞാന്‍ കണ്ടു. 4ഒരാള്‍ നന്മ ചെയ്യുകയും 
ദൈവത്തെ സന്തോഷിപ്പിക്കുകയും ചെയ്താല്‍ 
ദൈവം അയാള്‍ക്ക്‌ ജ്ഞാനവും ധാരണാശക്തി 
യും ആറഹറ്റാദവും നല്‍കും. എന്നാല്‍ പാപം 
ചെയ്യുന്നവന്‍ ചുമട്ടുജോലിയാകും കിട്ടുക. 
ദൈവം ദുഷ്ടനില്‍നിന്നെടുത്ത്‌ നീതിമാനു 
നല്‍കുന്നു. പക്ഷേ ഈ ജോലിയെല്ലാം നിരര്‍ 
ത്ഥകം. കാറ്റിനെ പിടിക്കാന്‍ ശ്രമിക്കുമ്പോലെ 
യാണത്‌. 








ഒരു കാലമുണ്ട്‌ 
എന്തിനും ശരിയായൊരു സമയമുണ്ട്‌. ഭൂമി 
യിലെ എല്ലാം ശരിയായ സമയത്തു സംഭ 
വിക്കും. 

പിറക്കാനൊരു സമയമുണ്ട്‌, മരിക്കാനും. നടാ 
നൊരു സമയമുണ്ട്‌, ചെടികള്‍ പറിക്കാനും. 

3കൊല്ലാനൊരു സമയമുണ്ട്‌, സുഖപ്പെടുത്താ 
നും. നശിപ്പിക്കാനൊരു സമയമുണ്ട്‌, നിര്‍മ്മി 
ക്കാനും. 

4്കരയാനൊരു സമയമുണ്ട്‌, ചിരിക്കാനും. 
ദു:ഖിക്കാനൊരു സമയമുണ്ട്‌, ആഹ്റാദന്ൃത്തം 
ചവിട്ടാനും. 

ആയുധങ്ങള്‍ നിലത്തു വയ്ക്കാനൊരു സമ 
യമുണ്ട്‌, അവ കൈയിലെടുക്കാനും. ചിലരെ 
മുറുകെപ്പുണരാനൊരു സമയമുണ്ട്‌, പിടിത്തം 
അയയ്ക്കാനും. 

എന്നതെങ്കിലും പരതാനൊരു സമയമുണ്ട്‌, 
അത്‌ നഷ്ടപ്പെട്ടതായി കരുതാനും. വസ്തുക്കള്‍ 
സൂക്ഷിക്കാനൊരു സമയമുണ്ട്‌, വസ്തുക്കള്‍ 
വലിച്ചെറിയാനും. 

"വസ്ത്രം വലിച്ചുകീറാനൊരു സമയമുണ്ട്‌, 
നെയ്യാനും. നിശ്ശൂബ്ദതപാലിക്കേണ്ട സമയ 
മുണ്ട്‌, സംസാരിക്കാനും. 

8സ്നേഹിക്കാനൊരു സമയമുണ്ട്‌, വെറുക്കാ 
നും. യൂദ്ധത്തിനൊരു സമയമുണ്ട്‌, സമാധാന 
ത്തിനും. 


643 


ദൈവം തന്‍െറ ലോകത്തെ നിയന്ത്രിക്കുന്നു 
തന്‍റ്റെ കറഠിനാദ്ധ്വാനത്തില്‍നിന്നും ഒരുവ 
നെന്തെങ്കിലും യഥാര്‍ത്ഥത്തില്‍ നേടുന്നുണ്ടോ? 
ഇല്ല! 10ദൈവം നമുക്കു ചെയുവാന്‍ തന്ന എല്ലാ 
കഠിനാദ്ധ്വാനങ്ങളും ഞാന്‍ കണ്ടു. 1അവനന്‍െറ 
ലോകത്തെപ്പറ്റി ചിന്തിക്കാനുള്ള കഴിവ്‌ ദൈവം 
നമുക്കു തന്നു. എന്നാല്‍ ദൈവം ചെയ്യുന്ന 
തെല്ലാം നമുക്കു പൂര്‍ണ്ണമായും മനസ്സിലാക്കാനാ 
വില്ല. എന്നിട്ടും ദൈവം എല്ലാം യഥാസമയ 
ത്തു ചെയ്യുന്നു. 

മനുഷ്യര്‍ക്ക്‌ ചെയ്യാവുന്ന ഏറ്റവും നല്ല 
കാര്യം ജീവിക്കുന്നത്ര കാലം സന്തോഷിക്കുക 
യും ആസ്വദിക്കുകയും ചെയ്യുകയാണെന്ന്‌ 
ഞാനറിയുന്നു. 13എല്ലാവരും തിന്നുകയും കൂടി 
ക്കുകയും ജോലി ആസ്വദിക്കുകയും ചെയ്യുവാ 
നാണ്‌ ദൈവം ആഗ്രഹിക്കുന്നത്‌. ഇവയെല്ലാം 
ദൈവദത്തമായ സമ്മാനങ്ങളാണ്‌. 

14ദൈവം ചെയ്യുന്നതെന്തും എന്നെന്നേക്കും 
നിലനില്‍ക്കുമെന്ന്‌ ഞാന്‍ മനസ്സിലാക്കി. ദൈവ 
ത്തിന്‍റെറ പ്രവൃത്തിയോട എന്തെങ്കിലും കൂട്ടി 
ചേര്‍ക്കാന്‍ മനുഷ്യനാവില്ല. ദൈവത്തിന്‍െറ 
പ്രവൃത്തിയില്‍നിന്നും എന്തെങ്കിലും എടുത്തു 
മാറ്റാനും മനുഷ്യര്‍ക്കാവില്ല. മനുഷ്യര്‍ തന്നെ 
ബഹുമാനിക്കുന്നതിനാണ്‌ ദൈവം അങ്ങനെ 
ചെയ്തത്‌. 15മുമ്പു സംഭവിച്ചതെല്ലാം സംഭവി 
ച്ചുകഴിഞ്ഞു. അതില്‍ മാറ്റം വരുത്താന്‍ നമുക്കാ 
വില്ല. ഭാവിയില്‍ സംഭവിക്കാനിരിക്കുന്നതു 
സംഭവിക്കുകയും ചെയ്യും. അവയെ മാറ്റാനും 
നമുക്കാവില്ല. എന്നാല്‍ കഷ്ടതയനുഭവിച്ചു 
കൊണ്ടിരിക്കുന്നവരെ സഹായിക്കാന്‍ ദൈവം 
ആഗ്രഹിക്കുന്നു. 

1ഇതൊക്കെയും കൂടി ഞാന്‍ ഈ ജീവിത 
ത്തില്‍ കണ്ടു. കോടതികളില്‍ നന്മയും നീതി 
യും നിറയണം, പക്ഷേ ഇപ്പോഴവിടെ തിന്മ 
നിറഞ്ഞിരിക്കുകയാണെന്നു ഞാന്‍ കണ്ടു. 17അ 
തിനാല്‍ ഞാന്‍ എന്നോടു തന്നെ പറഞ്ഞു, 
“ദൈവം എല്ലാറ്റിനും ഒരു സമയം നിശ്ചയിച്ചി 
ട്ടുണ്ട്‌. മനുഷ്യരുടെ എല്ലാപ്ര വൃത്തികളെയും 
വിധിക്കാന്‍ ദൈവം സമയം നിശ്ചയിച്ചിരിക്കു 
ന്നു. നല്ലവരെയും ദുഷ്ടന്മാരെയും ദൈവം 
വിധിക്കും.” 

















മനുഷ്യര്‍ വെറും മൃഗങ്ങളെപ്പോലെയോ? 

8തനുഷ്യര്‍ പരസ്പരം ചെയ്യുന്ന കാര്യങ്ങളെ 
പ്പറ്റി ഞാന്‍ ആലോചിച്ചു. എന്നിട്ടു ഞാന്‍ 
സ്വയം പറഞ്ഞു, “തങ്ങള്‍ മൃഗങ്ങളെപ്പോലെ 
യാണെന്ന്‌ മനുഷ്യരറിയണമെന്നു ദൈവം 
ആഗ്രഹിക്കുന്നു. 19മനുഷ്യ൯ന്‍ മൃഗങ്ങളെക്കാള്‍ 
ശ്രേഷ്ഠനാണോ? അല്ല! എന്തുകൊണ്ടെന്നാല്‍ 
എല്ലാം നിഷ്ഫലം. മനുഷ്യനും മൃഗങ്ങള്‍ക്കും 
ഒന്നുതന്നെ സംഭവിക്കുന്നു. അവര്‍ മരിക്കുന്നു. 
മനുഷ്യര്‍ക്കും മൃഗങ്ങള്‍ക്കും ഒരേ “ശ്വാസം.” 
ചത്ത ഒരു മൃഗം മരിച്ച മനുഷ്യനില്‍നിന്നും 
വ്യത്യസ്തമാണോ? 20മനുഷ്യരുടെയും തൃഗങ്ങളു 
ടെയും ശരീരം ഒരേ രീതിയില്‍ അവസാനി 
ക്കുന്നു. അവര്‍ മണ്ണില്‍ നിന്നുവന്നു, അവസാനം 
മണ്ണിലേക്കു മടങ്ങുകയും ചെയ്യുന്നു. 2ിമനുഷ്യ 
ന്റെ ആത്മാവിനെന്തു സംഭവിക്കുന്നുവെന്ന്‌ 
ആരറിയുന്നു? മനുഷ്യാത്മാവ്‌ മുകളില്‍ ദൈവ 
ത്തിന്‍െറയടുത്തേക്കു പോകുന്നുവോ? മൃഗത്തി 
നെറ ആത്മാവ്‌ താഴെ മണ്ണിലേക്കു പോകുന്നു 
വോ? ആര്‍ക്കറിയാം? 

2അതിനാല്‍ ഒരു മനുഷ്യനു ചെയ്യാവുന്ന 
ഏറ്റവും മികച്ച കാര്യം സ്വന്തം പ്രവൃത്തിക 


സഭാപ്രസംഗി 3:9-4:12 


ളില്‍ സന്തോഷിക്കുകയെന്നതാണ്‌. അവനുള്ള 
തും അതാണ്‌. മനുഷ്യന്‍ ഭാവിയെക്കുറിച്ചോര്‍ 
ത്ത്‌ വ്യാകുലപ്പെടുകയുമരുത്‌. കാരണം, ഭാവി 
യിലെന്തു സംഭവിക്കുമെന്നു പറയാന്‍ ആര്‍ക്കും 
കഴിയുകയില്ല എന്നതു തന്നെ. 


മരിക്കുന്നതോ ഭേദം? 

നിരവധി ആളുകള്‍ ക്രൂരമായാണു കൈ 

കാര്യം ചെയ്യപ്പെടുന്നതെന്നു ഞാന്‍ 
വീണ്ടും കണ്ടു. അവരുടെ കണ്ണുനീര്‍ ഞാന്‍ 
കണ്ടു. ആ ദു:ഖിതരെ ആശ്വസിപ്പിക്കാന്‍ ഒരു 
ത്തനുമില്ലെന്നു ഞാന്‍ കണ്ടു. ക്രൂരന്മാര്‍ സര്‍വ്വ 
ശക്തരായിരിക്കുന്നതു ഞാന്‍ കണ്ടു. അവര്‍ 
വേദനിപ്പിക്കുന്നവരെ ഒന്നാശ്വസിപ്പിക്കാന്‍ 
ആരുമില്ലെന്നതും ഞാന്‍ കണ്ടു. 2ജീവിച്ചിരിക്കു 
ന്നവരെക്കാള്‍ മരണമടഞ്ഞവര്‍ക്കാണ്‌ കൂടുതല്‍ 
സുഖമെന്നു ഞാന്‍ നിശ്ചയിച്ചു. 3ജനിച്ചപ്പോ 
ഴേ മരിച്ചവരെ സംബന്ധിച്ചിടത്തോളം കാര്യ 
ങ്ങള്‍ കൂടുതല്‍ ശ്രേഷ്ഠം. എന്തെന്നാല്‍, ഈ 
ലോകത്തില്‍ ചെയ്യപ്പെടുന്ന തിന്മകള്‍ അവര്‍ 
ഒരിക്കലും കാണുന്നില്ല. 








എന്തിനു കഠിനാദ്ധ്വാനം ചെയ്യണം? 

4അപ്പോള്‍ ഞാന്‍ ചിന്തിച്ചു, “മനുഷ്യരെന്തി 
നാണിത്ര കഠിനമായി അദ്ധ്വാനിക്കുന്നത്‌?” മനു 
ഷ്യര്‍ വിജയികളാകുവാനും മറ്റുള്ളവരെക്കാള്‍ 
ശ്രേഷ്ഠരാകുവാനും ശ്രമിക്കുന്നത്‌ ഞാന്‍ കണ്ടു. 
എന്തുകൊണ്ടെന്നാല്‍, മനുഷ്യര്‍ അസൂയാലു 
ക്കളാകുന്നു. മറ്റുള്ളവര്‍ക്ക്‌ തങ്ങളെക്കാള്‍ ഉണ്ടാകു 
ന്നത്‌ അവര്‍ ഇഷ്‌ടപ്പെടുന്നില്ല. ഇത്‌ അസൂയ 
എന്ന ദോഷമാണ്‌. കാറ്റിനെ പിടിക്കാന്‍ ശ്രമി 
ക്കുന്നതു പോലെയാണത്‌. 

ടപിലര്‍ പറയുന്നു, “ഒന്നും ചെയ്യാതെ കൈ 
യും കെട്ടിയിരിക്കുന്നത്‌ ഭോഷത്തമാണ്‌. പണി 
യെടുത്തില്ലെങ്കില്‍ നിങ്ങള്‍ പട്ടിണി കിടന്നു 
മരിക്കും.” ഇതു ശരിയായിരിക്കാം. എന്നാല്‍ 
ഞാന്‍ പറയുന്നു, കൂടുതല്‍ കിട്ടാന്‍ കഷ്ടപ്പെടു 
ന്നതിനെക്കാള്‍ ഭേദം ഉള്ളതുകൊണ്ടു തൃപ്തി 
പ്പെടുകയാണ്‌. 

നിരര്‍ത്ഥകമായ മറ്റു ചിലതുകൂടി ഞാന്‍ 
കണ്ടു: 8ഒരുവന്‍ കുടുംബമില്ലായിരിക്കാം. അവ 
ന്‌ ഒരു പുത്രനോ സഹോദരനോ ഉണ്ടായേക്ക 
ണമെന്നില്ല. പക്ഷേ അയാള്‍ കഠിനാദ്ധ്വാനം 
ചെയ്തുകൊണ്ടേയിരിക്കും. അയാളൊരിക്കലും 
ഉള്ളതുകൊണ്ടു തുപ്തനാകുന്നില്ല. ഒരിക്കലും 
നിര്‍ത്താതെ കഠിനമായി അദ്ധ്വാനിച്ചുകൊ 
ണ്ടിരിക്കുമ്പോഴും അയാള്‍ സ്വയം ചോദിക്കും, 
“ഞാനെന്തിനാണിത്ര കഷ്ടപ്പെടുന്നത്‌? ഞാ 
നെന്തു കൊണ്ട്‌ എന്‍െറ ജീവിതം ആസ്വദിക്കു 
ന്നില്ല?” ഇതും വളരെ മോശവും വിവേകമില്ലാ 
യ്മയുമാണ്‌. 











സുഹൃത്തുക്കളും കുടുംബവും കരുത്തു പകരുന്നു 
രണ്ടുപേര്‍ ഒരാളെക്കാള്‍ മെച്ചമാണ്‌. രണ്ടു 
പേര്‍ ഒരുമിച്ചു പണിയെടുക്കുമ്പോള്‍ ആ പണി 
യില്‍നിന്നും അവര്‍ക്കു കൂടുതല്‍ കിട്ടുന്നു. 
10ഒരാള്‍ വീണാല്‍ മറ്റവന്‌ സഹായിക്കാനാ 
കും. എന്നാല്‍ ഒറ്റയാന്‍ വീഴുമ്പോള്‍ അവനു 
ദൂരിതം-അവനെ സഹായിക്കാന്‍ ഒരുത്തനുമില്ല. 
1രണ്ടുപേര്‍ ഒരുമിച്ചുറങ്ങിയാല്‍ ചുടുണ്ടാകും. 
എന്നാല്‍ ഒറ്റയ്ക്കു കിടന്നുറങ്ങുന്നവന്‍ ചൂടു 
ലഭിക്കുന്നില്ല. 
ദാശത്രുവിന്‌ ഒരാളെ തോല്ലിക്കാനായേക്കാം. 
പക്ഷേ രണ്ടു പേരെ തോല്ലിക്കാനാവില്ല. മൂന്നു 





സഭാപ്രസംഗി 4:13-5:20 


പേരാകട്ടെ കുറെക്കൂടി ശക്തരാണ്‌. മുന്നു കഷ 
ണങ്ങള്‍ ഒന്നിച്ചു പിരിച്ച കയറുപോലെയാ 
ണവര്‍- അതു പൊട്ടിക്കാന്‍ വളരെ വിഷമമാണ്‌. 


ജനം, രാഷ്ട്രീയം, ജനപ്രീതി 
ജ്ഞാനിയും ദരിദ്രനുമായ യുവനേതാവാ 
ണ്‌ ഭോഷനും വൃദ്ധനുമായ രാജാവിനെക്കാള്‍ 
ഭേദം. ആ വൃദ്ധ രാജാവ്‌ താക്കീതുകള്‍ വകവ 
യ്ക്കുന്നില്ല. 4ദയുവഭരണാധികാരി ആ രാജ്യ 
ത്തെ ഒരു ദരിദ്രനു പിറന്നവനാകാം. തടവറ 
യില്‍ നിന്നാവാം അവന്‍ ഭരണാധികാരിയായി 
വന്നത്‌. 1“എന്നാല്‍ ഈ ജീവിതത്തിലെ മനു 
ഷ്ൃരെ ഞാന്‍ നിരീക്ഷിച്ചിരിക്കുന്നു. ഞാനിത 
റിയുകയും ചെയ്യുന്നു. മനുഷ്യര്‍ ആ യുവാവി 
നെ അനുഗമിക്കുന്നു. അവന്‍ രാജാവായി 
ത്തീരും. 1അനേകനേകം ആള്‍ക്കാര്‍ ഈ ചെറു 
പ്പക്കാരനെ പിന്തുടരും. എന്നാല്‍, പിന്നീട്‌ 
അതേ ആളുകള്‍ തന്നെ അവനെ വെറുക്കും. 
ഇതും വ്യര്‍ത്ഥമാകുന്നു. കാറ്റിനെ പിടികൂടാന്‍ 
ശ്രമിക്കുമ്പോലെയാണത്‌. 





വാഗ്ദാനം ചെയ്യുമ്പോള്‍ ശ്രദ്ധിക്കുക 
ദൈവത്തെ ആരാധിക്കാന്‍ പോകുമ്പോള്‍ 
ശ്രദ്ധാലുക്കളായിരിക്കുക. ഭോഷന്മാരെപ്പോ 
ലെ ബലികളര്‍പ്പിക്കുന്നതിനെക്കാള്‍ ദൈവ 
ത്തിനു ചെവികൊടുക്കുന്നതാണു ഭേദം. ഭോഷ 
ന്മാര്‍ പലപ്പോഴും തിന്മകള്‍ ചെയ്യുന്നു. അവരത്‌ 
അറിയാതെയുമിരിക്കുന്നു. ദൈവത്തിനു വാ 
ഗ്ദാനങ്ങള്‍ ചെയ്യുന്നത്‌ കരുതലോടെ വേണം. 
ദൈവത്തോടു പറയുന്ന കാര്യങ്ങള്‍ ശ്രദ്ധ 
യോടെ വേണം. വികാരങ്ങള്‍ക്കടിപ്പെട്ട തിടുക്ക 
ത്തോടെ ഒന്നും പറയരുത്‌. ദൈവം സ്വര്‍ഗ്ഗത്തി 
ലാകുന്നു, നീ ഭൂമിയിലും. അതിനാല്‍ നീ കുറച്ചു 
കാര്യങ്ങളേ ദൈവത്തോടു പറയേണ്ടതുള്ളൂ. 
ഈ വചനം സത്യമാകുന്നു: 
വളരെ വ്യസനങ്ങളോടൊപ്പം ദു:സ്വപ്ന 
ങ്ങള്‍ വരുന്നു. വളരെ വാക്കുകളോടൊലപ്പം 
ഭോഷനും. 
ദൈവത്തിനു നീയൊരു വാഗ്ദാനം ചെ 
യ്താല്‍ അതു പാലിക്കുക. വാഗ്ദാനം നടപ്പാ 
ക്കാന്‍ കാലതാമസമുണ്ടാകരുത്‌. ദൈവം ഭോഷ 
ന്മാരില്‍ സന്തുഷ്ടനല്ല. നീ നല്‍കാമെന്നു വാ 
ഗ്ദാനം ചെയ്തവ ദൈവത്തിനു നല്‍കുക. 5വാ 
ഗ്ദാനം ചെയ്തിട്ട്‌ അതു നിറവേറ്റാതിരിക്കുന്ന 
തിലുംഭേദം വാഗ്ദാനം ചെയ്യാതിരിക്കുകയാണ്‌. 
അതിനാല്‍ നിന്‍െറ വാക്കുകള്‍ നിന്നെ പാപി 
യാക്കാതിരിക്കട്ടെ. പുരോഹിതനോട്‌, “ഞാന 
ങ്ങനെയല്ല ഉദ്ദേശിച്ചത്‌!” എന്നു പറയരുത്‌. 
അങ്ങനെ ചെയ്താല്‍ ദൈവം നിന്നോടു 
കോപിക്കുകയും നിന്‍െറ അദ്ധ്വാനത്തെ മുഴു 
വനും തകര്‍ക്കുകയും ചെയ്തേക്കാം. "നിനക്കു 
ദുരിതമുണ്ടാക്കുന്നതിന്‌ പാഴ്സ്വപ്നങ്ങളെയും 
വീമ്പിളക്കലിനെയും പാഴ്വാക്കുകളെയും അനു 
വദിക്കരുത്‌. നീ ദൈവത്തെ ആദരിക്കണം. 




















ഓരോ ഭരണാധിപനും ഒരു 
അധികാരിയുണ്ട്‌ 
പില രാജ്യങ്ങളില്‍ ദരിദ്രരെക്കൊണ്ട്‌ ഭരണാ 
ധിപന്‍൯ കഠിനാദ്ധ്വാനം ചെയിക്കുന്നതു കണ്ടേ 
ക്കാം. പാവങ്ങളോടു അയാള്‍ നീതീ പുലര്‍ത്തു 
ന്നില്ലെന്നു നിനക്കു തോന്നും. പാവങ്ങളുടെ 
അവകാശങ്ങള്‍ക്കെതിരാണത്‌. എന്നാല്‍ അത്ഭു 
തപ്പെടരുത്‌! അവരെക്കൊണ്ട്‌ പണിയെടുപ്പി 
ക്കുന്ന ഭരണാധിപനെക്കൊണ്ട്‌ പണി ചെയ്യി 


644 


ക്കുന്ന മറ്റൊരു ഭരണാധിപനുണ്ട്‌. മാത്രവുമല്ല, 
ഈ രണ്ടു ഭരണാധിപന്മാര്‍ക്കുംമേല്‍ മറ്റൊരു 
അധിപനുണ്ട്‌. രാജാവുപോലും അടിമയാണ്‌. 
രാജ്യം അവന്‍െറ ഉടമയാകുന്നു. 


ധനം സന്തോഷമുണ്ടാക്കില്ല 

14പണത്തെ സ്നേഹിക്കുന്നവന്‍ ഒരിക്കലും 
തന്‍െറ പണം കൊണ്ടു സംതൃപ്തനാകാന്‍ കഴി 
യില്ല. ധനത്തെ സ്നേഹിക്കുന്നവന്‍ കൂടുതല്‍ 
കൂടുതല്‍ കിട്ടിയാലും തുപ്തിയാവുകയില്പ. 
ഇതും വൃര്‍ത്ഥമാണ്‌. 

വ്ധാരാളം പണമുള്ള ഒരാളെ അതു ചെലവാ 
ക്കാന്‍ “സുഹൃത്തുക്കള്‍” സഹായിക്കും. അതി 
നാല്‍ ആ ധനികന്‍ സത്യത്തില്‍ ഒന്നും നേടു 
ന്നില്ല. തന്‍െറ സമ്പത്തില്‍ നോക്കിയിരിക്കാമെ 
ന്നേയുള്ളൂ. 

2പകല്‍ മുഴുവന്‍ കഠിനാദ്ധ്വാനം ചെയ്യുന്ന 
ഒരുവന്‍ വീട്ടില്‍ വന്ന്‌ സമാധാനത്തോടെ ഉറ 
ങ്ങുന്നു. ഭക്ഷിക്കാന്‍ ധാരാളമുണ്ടോ ഇല്ലയോ 
എന്നതൊന്നും അയാള്‍ക്കു പ്രശ്നമല്ല. എന്നാല്‍ 
ധനികന്‍ തന്‍െറ പണത്തെക്കുറിച്ചോര്‍ത്തു വേ 
വലാതിപ്പെട്ട ഉറങ്ങാന്‍ സാധിക്കാതെ കഴിയു 
ന്നു. 
13ഈ ജീവിതത്തില്‍ ഞാന്‍ കണ്ട വളരെ 
ദുഃഖകരമായ ഒരു കാര്യമുണ്ട്‌. ഒരാള്‍ ഭാവിയി 
ലേക്കു പണം സമ്പാദിക്കുകയാണ്‌. 14അപ്പോള്‍ 
ചില ദുരന്തങ്ങളുണ്ടായി അയാള്‍ക്ക്‌ എല്ലാം 
നഷ്ടപ്പെടുന്നു. അതിനാല്‍ തന്‍െറ പുത്രനു 
നല്‍കാന്‍ അയാള്‍ക്കൊന്നുമുണ്ടായിരുന്നില്ല. 











ഒന്നുമില്ലാതെ നാം വരുന്നു; ഒന്നും 
കൂടാതെ പോകുന്നു 

15അമ്മയുടെ ഗര്‍ഭത്തില്‍നിന്നും ഒന്നുമില്ലാ 
തെയാണ്‌ മനുഷ്യന്‍ വരുന്നത്‌. അവന്‍ മരിക്കു 
മ്പോള്‍ അതേപോലെ ഒന്നുമില്ലാതെ മടങ്ങുക 
യും ചെയുന്നു. സാധനങ്ങള്‍ നേടാന്‍ അവന്‍ 
കഠിനാദ്ധ്വാനം ചെയ്യുന്നു. പക്ഷേ മരിക്കു 
മ്പോള്‍ അവന്‍ ഒന്നും കൂടെ കൊണ്ടുപോകാനാ 
വില്ല. 1അതു വളരെ ദു:ഖകരമാണ്‌. വന്നതു 
പോലെതന്നെ അവന്‍ ഈ ലോകം വിടും. 
അതിനാല്‍, ഒരുവന്‍ തന്‍െറ, “കാറ്റിനെ പിടി 
ക്കാനുള്ള ശ്രമ”ത്തില്‍നിന്ന്‌ എന്താണു നേടു 
ന്നത്‌? ദു:ഖവും വ്യാകുലതകളും മാത്രം നിറ 
ഞ്ഞ ദിവസങ്ങളേ അവനു ലഭിക്കുന്നുള്ളു. അവ 
സാനം അവന്‍ നിരാശനും രോഗിയും കോപി 
ഷ്ഠനുമാകുന്നു! 


ജീവിതത്തിലെ പ്രവൃത്തികളാസ്വദിക്കുക 

18ഒരുവനു ചെയ്യാന്‍ കഴിയുന്ന ഏറ്റവും നല്ല 
കാര്യമിതാണെന്നു ഞാന്‍ അറിഞ്ഞിരിക്കുന്നു: 
ഭൂമിയിലെ ഹ്രസ്വജീവിതത്തിനിടയില്‍ ഒരു 
വന്‍ തിന്നുകയും, കുടിക്കകയും ചെയ്യുന്ന പ്രവൃ 
ത്തി ആസ്വദിക്കുകയും വേണം. ദൈവം അവ 
ന്‌ ഈ അല്പനാളുകള്‍ നല്‍കിയിരിക്കുന്നു. അവ 
നാകെയുള്ളതും അതാണ്‌. 

19ദൈവം ഒരുവന്‍ ധനവും വസ്തുവകകളും 
അവ ആസ്വദിക്കാന്‍ ശക്തിയും നല്‍കിയാല്‍ 
അവന്‍ അതാസ്വദിക്കണം. അയാള്‍ തനിക്കുള്ള 
കാര്യങ്ങള്‍ സ്വീകരിക്കുകയും ദൈവത്തിന്‍െറ 
സമ്മാനമായ ജോലി ആസ്വദിക്കുകയും 
വേണം. 20ഒരുവന്‍ അധികകാലം ജീവിതമുണ്ടാ 
യിരിക്കില്ല. അതിനാലവന്‍ ഇക്കാര്യങ്ങള്‍ 
തന്‍റ ജീവിതത്തിലുടനീളം ഓര്‍മ്മിക്കണം. 











645 


അയാള്‍ ചെയ്യാനിഷ്ടപ്പെടുന്ന ജോലിയില്‍ 
ദൈവം അവനെ വ്യാപൃതനാക്കും. 





സമ്പത്ത്‌ ആറുറ്റാദം കൊണ്ടുവരുന്നില്ല 

ഈ ജീവിതത്തില്‍ അന്യായമായ മറ്റൊ 

ന്നുകൂടി ഞാന്‍ കണ്ടിരുന്നു. അതു മനസ്സി 
ലാക്കാന്‍ വളരെ പ്രയാസം: 2ദൈവം ഒരുവന്‍ 
വളരെ സമ്പത്തും പണവും ബഹുമതിയും നല്‍ 
കുന്നു. അയാള്‍ക്ക്‌ ആവശ്യമുള്ളതെല്ലാമുണ്ടാ 
യിരുന്നു. എക്കാലവും ആഗ്രഹിക്കുന്നതും ഉണ്ടാ 
യിരുന്നു. പക്ഷേ അക്കാര്യങ്ങളാസ്വദിക്കാന്‍ 
ദൈവം അവനെ അനുവദിക്കുന്നില്ല. ചില 
അപരിചിതര്‍ വന്ന്‌ എല്ലാം എടുത്തു കൊണ്ടു 
പോകുന്നു. ഇത്‌ വളരെ മോശവും വ്യര്‍ത്ഥ 
വുമായ കാര്യമാണ്‌. 

ഒരാള്‍ വളരെക്കാലം ജീവിച്ചിരുന്നേക്കാം. അ 
യാള്‍ക്ക്‌ നൂറു മക്കളുണ്ടായിരുന്നേക്കാം. എന്നാല്‍ 
അയാള്‍ അതിലൊക്കെ സംതൃപ്തനാകാതിരി 
ക്കുകയും മരണാനന്തരം അയാളെ ആരും ഓര്‍ 
മ്മിക്കാതിരിക്കുകയും ചെയ്താല്‍, ഞാന്‍ പറ 
യും പിറന്നപ്പോഴേ മരിക്കുന്ന ശിശുവാണ്‌ 
അയാളെക്കാള്‍ ഭേദമെന്ന്‌. കുഞ്ഞു പിറക്കു 
മ്പോഴേ മരണമടയുന്നത്‌ സതൃത്തില്‍ വ്യര്‍ത്ഥ 
മാണ്‌. ആ ശിശു ഒരു പേരുപോലും ലഭിക്കുന്ന 
തിനു മു വേഗം ഇരുണ്ട കല്ലറയില്‍ അടയ്ക്ക 
പ്പെടുന്നു. ആ ശിശു ഒരിക്കലും സൂര്യനെ 
കാണുന്നില്ല. ആ ശിശുവിന്‌ ഒരിക്കലും ഒന്നും 
അറിയാന്‍ കഴിഞ്ഞില്ല. എന്നാല്‍ ദൈവം നല്‍ 
കിയവ ആസ്വദിക്കാത്തവനെക്കാള്‍ വിശ്രമമനു 
ഭവിക്കുന്നത്‌ ആ ശിശുവായിരിക്കും. അയാള്‍ 
രണ്ടായിരം വര്‍ഷം ജീവിച്ചുവെന്നിരിക്കാം. 
പക്ഷേ അയാള്‍ ജീവിതം ആസ്വദിക്കുന്നില്ലെ 
ങ്കില്‍, ജനനത്തോടെ മരിച്ച ശിശുവാണ്‌ അയാ 
ളെക്കാള്‍ അനായാസമായി അതേ അന്ത്യം 
കണ്ടെത്തിയത്‌. 

ഒരുവന്‍ പണിയെടുത്തുകൊണ്ടേയിരിക്കു 
ന്നു. എന്തിന്‌? സ്വന്തം ആഹാരത്തിനായി. 
പക്ഷേ അയാളൊരിക്കലും സംതൃപ്തനാകു 
ന്നില്ല. അതേപോലെ ഒരു ജ്ഞാനി ഭോഷനെ 
ക്കാള്‍ ശ്രേഷ്ഠനല്ല. ജീവിതത്തെ അതെങ്ങനെ 
യോ അങ്ങനെ തന്നെ സ്ധ്വീകരിക്കാനറിയുന്ന 
ദരിദ്രനാകുകയാണ്‌ ശ്രേഷ്ഠം. കൂടുതല്‍ കൂടു 
തല്‍ ആഗ്രഹിക്കുന്നതിലും ഭേദം ഉള്ളതുകൊണ്ടു 
തൃപ്തിപ്പെടുകയാണ്‌. എപ്പോഴും കൂടുതല്‍ കൂടു 
തല്‍ ആഗ്രഹിക്കുന്നതു നിഷ്ഫലമാണ്‌. കാറ്റി 
നെ പിടിക്കാന്‍ ശ്രമിക്കുമ്പോലെയാണത്‌. 

10-1മനുഷ്യന്‍ എന്തായി സൃഷ്ടിക്കപ്പെട്ടോ 
അതുമാത്രമാണ്‌ മനുഷ്യന്‍. അതെപ്പറ്റി തര്‍ക്കി 
ക്കുന്നതു വെറുതെയാണ്‌. മനുഷ്യന്‍ “ദൈവവു 
മായി ഇതെപ്പറ്റി തര്‍ക്കിക്കാന്‍ കഴിയുകയില്ല. 
എന്തുകൊണ്ടെന്നാല്‍ ദൈവം മനുഷ്യനെക്കാള്‍ 
ശക്തനാകുന്നു. ദീര്‍ഘിച്ച തര്‍ക്കം ആ വസ്തു 
തയെ മാറ്റുകയുമില്ല. 

12ലോകത്തിലെ ചുരുങ്ങിയ ജീവിതത്തിനിട 
യില്‍ മനുഷ്യന്‍ ഏറ്റവും ശ്രേഷ്ഠമായതെന്താ 
ണെന്ന്‌ ആരറിയുന്നു? അവന്‍െറ ജീവിതം ഒരു 
നിഴല്‍പോലെ കടന്നുപോവുകയാണ്‌. പിന്നീ 
ടെന്തു സംഭവിക്കുമെന്നു പറയാന്‍ ആര്‍ക്കും 
കഴിയില്ല. 




















ജ്ഞാന ഉപദേശങ്ങളുടെ ശേഖരം 
സല്‍പേര്‍ സുഗന്ധദ്രവ്യത്തെക്കാള്‍ ശ്രേ 
ഷ്ഠം. ഒരുവന്‍ ജനിച്ച ദിനത്തെക്കാള്‍ 

ശ്രേഷ്ഠമാണ്‌ അവന്‍ മരിക്കുന്ന ദിവസം. 


സഭാപ്രസംഗി 6:1-7:21 


വിരുന്നിനു പോകുന്നതിലും ശ്രേഷ്ഠമാണ്‌ 
ശവസംസ്കാരത്തിനു പോകുന്നത്‌. എന്തുകൊ 
ണ്ടെന്നാല്‍, എല്ലാവരും മരിക്കും. ജീവിച്ചിരി 
ക്കുന്ന ഓരോ വ്യക്തിയും ഇതു സ്വീകരിക്കു 
കയും വേണം. 

വ്യസനമാണ്‌ ചിരിയെക്കാള്‍ ശ്രേഷ്ഠം. 
എന്തുകൊണ്ടെന്നാല്‍, മുഖം ദു:ഖിതമാകു 
മ്പോള്‍ ഹൃദയം ഉത്തമമാകുന്നു. 

ജ്ഞാനി മരണത്തെപ്പറ്റി ചിന്തിക്കുന്നു. ഭോ 
ഷനാകട്ടെ നല്ലകാലം വരുന്നതിനെല്ലറ്റിയും. 

ടഭോഷനാല്‍ വാഴ്ത്തപ്പെടുന്നതിലും ഭേദം 
ജ്ഞാനിയാല്‍ വിമര്‍ശിക്കപ്പെടുന്നതാണ്‌. 

ഭോഷന്‍െറ ചിരി വെറുംപാഴാണ്‌. _അടുപ്പി 
ലെരിയുന്ന മുള്ളുപോലെ ആണത്‌. മുള്ളു 
വേഗം കത്തിയ മരും. അതിനു മുകളിലെ പാത്രം 
ചൂടാകുക പോലുമില്ല. 

"ആരെങ്കിലും പണം കൊടുത്താല്‍ ജ്ഞാനി 
പോലും തന്‍െറ ജ്ഞാനം മറക്കും. ആ പണം 
അവന്‍െറ ധാരണാശക്തിയെ നശിപ്പിക്കുന്നു. 

8പില കാര്യങ്ങളുടെ ആരംഭത്തേക്കാള്‍ നല്ലതു 
അതിന്‍െറ അവസാനമാണ്‌. അഹങ്കാരിയും 
അക്ഷമനുമാകുന്നതിലും ഭേദം മാന്യനും ക്ഷമാ 
ശീലനുമാകുന്നതാണ്‌. 

9ഃവേഗത്തില്‍ കോപിക്കരുത്‌. എന്തുകൊണ്ടെ 
ന്നാല്‍, കോപിക്കുന്നത്‌ ഭോഷത്തമാണ്‌. 

10““പഴയ നല്ല കാലത്ത്‌” ജീവിതം മെച്ചമായി 
രുന്നു. എന്താണു സംഭവിച്ചത്‌?” എന്നു പറയരു 
ത്‌. ആ ചോദ്യം ഉന്നയിക്കാന്‍ ജ്ഞാനം നമ്മെ 
അനുവദിക്കുന്നില്ല. 

11സ്വത്തുണ്ടെങ്കില്‍ ജ്ഞാനം നിനക്കു ശ്രേഷ്ഠ 
മാണ്‌. യഥാര്‍ത്ഥത്തില്‍ ജ്ഞാനികള്‍ക്ക്‌ ആവ 
ശൃത്തിലധികം ധനം കിട്ടും. 12ജുഞാനത്തിനും 
പണത്തിനും നിന്നെ സംരക്ഷിക്കുവാന്‍ കഴി 
യും. എന്നാല്‍ ജ്ഞാനത്തിലൂടെ സമ്പാദിക്കുന്ന 
അറിവാണ്‌ കൂടുതല്‍ ഭേദം. അതിനു നിന്‍െറ 
ജീവന്‍ രക്ഷിക്കാന്‍ കൂടി കഴിയും! 

13ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന കാര്യങ്ങള്‍ നോ 
ക്കുക. തെറ്റാണെന്നു തോന്നിയാല്‍പ്പോലും നി 
നക്കതു മാറ്റാന്‍ കഴിയുകയില്ല! ജീവിതം നല്ല 
തായിരിക്കുമ്പോള്‍ അതാസ്വദിക്കുക. പക്ഷേ 
ജീവിതം ദൂരിതമയമാകുമ്പോള്‍ ദൈവം നമുക്കു 
നല്ല കാലവും കഷ്ടകാലവും തരുന്നുണ്ടെന്ന്‌ 
ഓര്‍മ്മിക്കുക. ഭാവിയില്‍ എന്തുണ്ടാകുമെന്ന്‌ 
ആര്‍ക്കും അറിയുകയുമില്ല. 




















മനുഷ്യന്‍ ഉത്തമനാകാന്‍ കഴിയില്ല 

15എറ ഹ്രസ്വജീവിതത്തിനിടയില്‍ 
ഞാനെല്ലാം കണ്ടു. നല്ലവര്‍ ചെറുപ്പത്തിലേ 
മരിക്കുന്നതു ഞാന്‍ കണ്ടു. ദുഷ്ടന്മാര്‍ വളരെ 
ക്കാലം ജീവിക്കുന്നതും. 16 പിന്നെന്തിനാണ്‌ 
സ്വയം വധിക്കുന്നത്‌? വളരെ നീതിമാനോ 
ദുഷ്ടനോ ആകരുത്‌. വലിയ ജ്ഞാനിയോ 
വലിയ ഭോഷനോ ആകരുത്‌. കാലമെത്തു 
മ്മുമ്പ്‌ എന്തിനാണു മരിക്കുന്നത്‌. 

18ഇതും അതും കുറേശ്ശെയാകാന്‍ ശ്രമിക്കുക. 
ദൈവത്തിന്‍െറ ഭക്തര്‍ പോലും കുറച്ചു നന്മ 
യും കുറച്ചു തിന്മയും ചെയ്യും. 19-24 എപ്പോഴും 
നന്മ ചെയ്യുന്ന, പാപമൊന്നും ചെയ്യാത്ത, ഒരു 
നീതിമാനും ഈ ഭൂമിയില്‍ തീര്‍ച്ചയായുമില്ല. 

ജ്ഞാനം ഒരുവന്‌ ശക്തി നല്‍കുന്നു. ഒരു 
ജ്ഞാനി, നഗരത്തിലെ പത്തു ഭോഷനേതാക്ക 
ളെക്കാള്‍ ഭേദമാണ്‌. 

2മനുഷ്യര്‍ പറയുന്ന എല്ലാക്കാര്യങ്ങള്‍ക്കും 
ചെവിയോര്‍ക്കേണ്ടതില്ല. നിന്‍െറ തന്നെ 





സഭാപ്രസംഗി 7:22-8:17 


ബാല്യക്കാരന്‍ നിന്നെപ്പറ്റി ദുഷിച്ചു പറയു 
ന്നതു നീ കേള്‍ക്കാനിടയായേക്കാം: 2പല 
പ്രാവശ്യം നീയും അന്യരെ ദുഷിച്ചു സംസാ 
രിചിട്ടുണ്ടെന്ന കാര്യം നിനക്കറിയുകയും 
ചെയ്യാം. 

2ഇക്കാര്യങ്ങളെയെല്ലാം പറ്റി എന്‍െറ ജ്ഞാന 
മുപയോഗിച്ചു ഞാന്‍ ചിന്തിച്ചിട്ടുണ്ട. സത്യ 
മായും ജ്ഞാനിയായിരിക്കാന്‍ ഞാനാഗ്രഹിച്ചു. 
എന്നാലത്‌ അസാദ്ധ്യമായിരുന്നു. 24കാര്യങ്ങ 
ളൊക്കെ ഇങ്ങനെയായത്‌ എന്തുകൊണ്ടെന്നു 
മനസ്സിലാക്കാന്‍ എനിക്കു കഴിയുന്നില്ല. അതു 
മനസ്സിലാക്കാന്‍ ആര്‍ക്കും വിഷമമാണ്‌. 25സത്ൃയ 
മായ ജ്ഞാനം കണ്ടെത്താന്‍ ഞാന്‍ പഠിക്കുക 
യും കഠിനാദ്ധ്വാനം ചെയ്യുകയും ചെയ്തു. 
എല്ലാറ്റിനും ഒരു കാരണം കണ്ടെത്താന്‍ ഞാന്‍ 
ശ്രമിച്ചു. ഞാനെന്തു പഠിച്ചു? ദുഷ്ടനാകുന്നതു 
ഭോഷത്തവും ഭോഷന്‍ ചമയുന്നതു ഭ്രാന്തുമാ 
ണെന്നു ഞാന്‍ മനസ്സിലാക്കി. 

2%പില സ്ത്രീകള്‍ കെണികള്‍പോലെ അപ 
കടകരമാണെന്നും ഞാന്‍ കണ്ടു. അവരുടെ ഹൃദ 
യങ്ങള്‍ വലകള്‍പോലെ, അവരുടെ കൈകള്‍ 
ചങ്ങലകള്‍പോലെയും. ആ സ്ത്രീകളുടെ 
പിടിയില്‍പ്പെടുന്നത്‌ മരണത്തെക്കാള്‍ മോശ 
മാണ്‌. ദൈവത്തെ പിന്തുടരുന്നവന്‍ ആ സ്ത്രീ 
കളില്‍ നിന്നകന്നു നില്‍ക്കും. പക്ഷേ പാപി 
അവരുടെ പിടിയിലകപ്പെടും. 

27-28ഗുരു പറയുന്നു, “എനിക്കെന്തുത്തരം 
കണ്ടെത്താമെന്നറിയാന്‍ ഇക്കാര്യങ്ങളെല്പാം 
ഞാന്‍ ഒരുമിച്ചു ചേര്‍ത്തു. ഞാനിപ്പോഴും ഉത്ത 
രങ്ങള്‍ക്കായി കാക്കുകയാണ്‌. എന്നാല്‍ ഞാനി 
തു കണ്ടെത്തി. ആയിരം മനുഷ്യരില്‍ നീതിമാ 
നായ ഒരു പുരുഷനെ ഞാന്‍ കണ്ടെത്തി. പക്ഷേ 
നല്ലവളായ ഒരു സ്ത്രീയെ കണ്ടെത്താനായില്ല. 

“ഞാന്‍ പഠിച്ച ഒരു നല്ല കാര്യമുണ്ട്‌: 
ദൈവം മനുഷ്യരെ നല്ലവരായി സൃഷ്ടിച്ചു. 
പക്ഷേ അവര്‍ തിന്മയിലേക്കു പലവഴികളും 
കണ്ടെത്തി.” 

















ജ്ഞാനവും അധികാരവും 
ഒരു ജ്ഞാനിക്കു കഴിയുമ്പോലെ കാര്യ 
& ങ്ങള്‍ മനസ്സിലാക്കാനും വിശദീകരിക്കാനും 
ആര്‍ക്കും കഴിയുകയില്ല. ജ്ഞാനം അവനെ 
ആനന്ദിപ്പിക്കുന്നു. ദു:ഖിക്കുന്ന മുഖത്തെ അതു 
സന്തോഷമുള്ളതാക്കുന്നു. 
രാജാവിന്‍െറ കല്പനകള്‍ നീയെപ്പോഴും 
അനുസരിക്കണമെന്നു ഞാന്‍ പറയുന്നു. ദൈവ 
ത്തോടു നീയൊരു വാഗ്ദാനം ചെയ്തിട്ടുള്ളതി 
നാല്‍ അങ്ങനെ ചെയ്യണം. 3രാജാവിനോടു 
അഭിപ്രായങ്ങള്‍ പറയണം. തെറ്റായ ഒന്നി 
നെയും പിന്താങ്ങാതെയു മിരിക്കുക. പക്ഷേ 
ഓര്‍മ്മിക്കുക, തന്നെ പ്രീതിപ്പെടുത്തുന്ന കല്പന 


646 


പ്പോഴുംപോലും അയാളിതു ചെയ്യണം. എന്തു 
കൊണ്ടെന്നാല്‍, ഭാവിയിലെന്തു സംഭവിക്കു 
മെന്നു പറയാന്‍ ആര്‍ക്കും കഴിയില്ല. 

തന്‍െറ ആത്മാവ്‌ വേര്‍പെട്ടു പോകുന്നതു 
തടയാന്‍ ഒരുത്തനുമാവില്ല. തന്‍റ മരണത്തെ 
തടയാനുള്ള ശക്തിയും ആര്‍ക്കുമില്ല. യുദ്ധത്തി 
നിടയില്‍ ഒരു ഭടന്‌ തന്‍െറ ഇഷ്ടപ്രകാരം 
എവിടെപ്പോകാനും സ്വാതന്ത്രമില്ല. അതേ 
പോലെ, ഒരുവന്‍ തിന്മ ചെയ്താല്‍ ആ തിന്മ 
അവനെ വെറുതെ വിടില്ല. 

9അക്കാര്യങ്ങളെല്ലാം ഞാന്‍ കണ്ടു. ഈ ലോക 
ത്തു നടന്ന കാര്യങ്ങളെപ്പറ്റി ഞാന്‍ വളരെ 
ഗാഡമായി ചിന്തിച്ചു. മനുഷ്യര്‍ മറ്റുള്ളവരെ 
ഭരിക്കാനുള്ള അധികാരത്തിനായി എപ്പോഴും 
പാടുപെടുന്നതു ഞാന്‍ കണ്ടു. ഇതവര്‍ക്ക്‌ 
ദോഷവുമാണ്‌. 

10ദുഷ്ടരുടെ മഹത്തും മനോഹരവുമായ ശവ 
സംസ്കാരച്ചടങ്ങുകളും ഞാന്‍ കണ്ടു. ചടങ്ങു 
കള്‍ കഴിഞ്ഞു മടങ്ങിപ്പോകുന്നവര്‍, മരിച്ചു 
പോയ ദുഷ്ടരെവ്പറ്റി നല്ലതു പറയുകയാണ്‌. 
ദുഷ്ടന്മാര്‍ ഒരുപാടൊരുപാട്‌ തിന്മകള്‍ ചെയ്ത 
പട്ടണങ്ങളില്‍പ്പോലും ഇതു സംഭവിക്കുന്നു. 
ഇത്‌ വ്യര്‍ത്ഥമാണ്‌. 

















നീതി, സമ്മാനങ്ങള്‍, ശിക്ഷ 

1ചിലപ്പോള്‍ ആളുകള്‍ തങ്ങള്‍ ചെയ്യുന്ന 
തിന്മകള്‍ക്ക്‌ ഉടനടി ശിക്ഷിക്കപ്പെട്ടെന്നു 
വരില്ല. അവരുടെ ശിക്ഷ ഉടനടി നടക്കുന്നില്ല. 
അത്‌ മറ്റുള്ളവരെക്കൊണ്ടും തിന്മ ചെയ്യാനിട 
യാക്കും. 

12ഒരു പാപി നൂറു തിന്മകള്‍ ചെയ്തേക്കാം. 
അയാള്‍ക്ക്‌ ദീര്‍ഘായുസ്സുമുണ്ടായേക്കാം.പക്ഷേ 
എന്നിട്ടും ദൈവത്തെ അനുസരിക്കുകയും ആദ 
രിക്കുകയും ചെയ്യുന്നതാണ്‌ ശ്രേഷ്ഠമെന്ന്‌ 
ഞാനറിയുന്നു. 13ദുഷ്ടന്മാര്‍ ദൈവത്തെ ആദരി 
ക്കുന്നില്ല. അതിനാലവര്‍ക്ക്‌ നല്ല കാര്യങ്ങള്‍ 
കിട്ടുകയില്ല. അവര്‍ക്ക്‌ ദീര്‍ഘായുസ്സുണ്ടാവു 
കയില്ല. സൂര്യന്‍ അസ്ത്മിക്കുന്നതിനനുസരിച്ച്‌ 
നീണ്ടു നീണ്ടുപോകുന്ന നിഴല്‍ പോലെയായി 
രിക്കില്ല അവരുടെ ജീവിതം. 

4ഭൂമിയില്‍ സംഭവിക്കുന്ന, ന്യായമായി തോ 
ന്നാത്ത ചില കാര്യങ്ങളുണ്ട്‌. ദുഷ്ടന്മാര്‍ക്കു ദുരി 
തവും നല്ലവര്‍ക്ക്‌ നന്മയും സംഭവിക്കണം. 
പക്ഷേ ചിലപ്പോള്‍ നല്ലവര്‍ക്കു ദുരിതവും ദു 
ഷ്ടന്മാര്‍ക്ക്‌ നന്മയുമുണ്ടാകാറുണ്ട്‌. അതു ശരി 
യല്ല. 15അതിനാല്‍, ജീവിതം ആസ്വദിക്കുക 
യാണ്‌ കൂടുതല്‍ പ്രധാനമെന്നു ഞാന്‍ നിശ്ച 
യിച്ചു. എന്തുകൊണ്ടെന്നാല്‍, ഈ ജന്മത്തില്‍ 
മനുഷ്ൃര്‍ക്കു ചെയ്യാന്‍ കഴിയുന്ന ഏറ്റവും നല്ല 
കാര്യം, തിന്നുകയും കുടിക്കുകയും ജീവിതമാ 
സ്വദിക്കുകയുമാകുന്നു. കുറഞ്ഞപക്ഷം ഈ 








കളാണു രാജാവു നല്‍കുന്നത്‌. 4രാജാവിനു കല്പ 
നകള്‍ നല്‍കാനുള്ള അധികാരമുണ്ട്‌. എന്തു 
ചെയ്യണമെന്ന്‌ ഒരുവനും അദ്ദേഹത്തോടു പറ 
യാനാവില്ല. രാജാവിന്‍െറ കല്ലപനയനുസരിക്കു 
ന്നവ൯ സുരക്ഷിതനായിരിക്കും. എന്നാല്‍ അതു 
ചെയ്യേണ്ട ശരിയായ സമയം ജ്ഞാനി അറി 
യുന്നു. ശരിയായ കാര്യം എപ്പോള്‍ ചെയ്യണ 
മെന്ന്‌ അവന്‍ അറിയുന്നു. 

ഒരാള്‍ക്ക്‌ എല്ലാം ചെയ്യാന്‍ ശരിയായ സമ 
യവും ശരിയായ മാര്‍ഗ്ഗവുമുണ്ട്‌. ഓരോരുത്തരും 
ഓരോ അവസരത്തില്‍ താനെന്തു ചെയ്യണ 
മെന്നു തീരുമാനമെടുക്കണം. 7കുഴച്പങ്ങളില്‍പ്പെ 
ടുമ്പോഴും എന്തു സംഭവിക്കുമെന്നുറപ്പില്ലാത്ത 


ജീവിതത്തില്‍ ഭൂമിയില്‍ ചെയ്തു തീര്‍ക്കാന്‍ 
ദൈവം നിയോഗിച്ച കഠിനാദ്ധ്വാനം ആസ്വദി 
ക്കാനാകുമല്ലോ. 


ദൈവത്തിന്‍െറ പ്രവൃത്തികളെല്ലാം 
മനസ്സിലാക്കാനാവില്ല 
1ഈ ജീവിതത്തില്‍ മനുഷ്യര്‍ ചെയ്യുന്ന 
കാര്യങ്ങള്‍ ഞാന്‍ ശ്രദ്ധയോടെ പഠിച്ചു. മനു 
ഷയര്‍ എത്ര തിരക്കു പിടിച്ചവരാണെന്നു ഞാന്‍ 
കണ്ടു. രാപകല്‍ അവര്‍ പണിയെടുക്കുകയാണ്‌. 
ഉറക്കം ഏതാണ്ടില്ലെന്നു തന്നെ പറയാം. 17ദൈ 
വം ചെയ്യുന്ന ഒരുപാടു കാര്യങ്ങള്‍ ഞാന്‍ 
കണ്ടു. ദൈവം ഭൂമിയില്‍ ചെയ്യുന്ന കാര്യങ്ങള്‍ 


647 


മനുഷ്യനു മനസ്സിലാകില്ലെന്നും ഞാന്‍ കണ്ടു. 
എത്ര ശ്രമിച്ചാലും ഒരുവന്‍ അതു മനസ്സിലാ 
കില്ല. ദൈവത്തിന്‍െറ പ്രവൃത്തികള്‍ തനിക്കു 
മനസ്സിലാകുന്നുവെന്ന്‌ ഒരു ജ്ഞാനി പറ 
ഞ്ഞാല്‍ പോലും അതു സത്യമല്ല. അക്കാര്യങ്ങ 
ളെല്ലാം മനസ്സിലാക്കാന്‍ ഒരുവനും കഴിയുക 
യില്ല. 








മരണം ന്യായമോ? 

എല്ലാ കാര്യങ്ങളെപവ്പറ്റിയും ഞാന്‍ വളരെ 

ശ്രദ്ധയോടെ ചിന്തിച്ചു. നല്ലവരും ജ്ഞാനി 
കളുമായവര്‍ക്കും അവരുടെ പ്രവൃത്തികള്‍ക്കും 
സംഭവിക്കുന്ന കാര്യങ്ങള്‍ ദൈവം നിയന്ത്രിക്കു 
ന്നതു ഞാന്‍ കണ്ടു. തങ്ങള്‍ Mees 
ടുമോ വെറുക്കപ്പെടുമോ എന്നു മനുഷ്യര്‍ക്കറ 
യില്ല. ഭാവിയില്‍ എന്തുണ്ടാകുമെന്നു മനുഷ്യര്‍ 
ക്കറിയില്ല. 

പക്ഷേ, എല്ലാവര്‍ക്കും സംഭവിക്കുന്ന ഒന്നു 
ണ്ട-നാമെല്ലാം മരിക്കും! നല്ലവര്‍ക്കും ദുഷ്ടന്മാ 
ര്‍ക്കും മരണമുണ്ടാകുന്നു. ശുദ്ധരായവര്‍ക്കും 
അശുദ്ധരായവര്‍ക്കും മരണം സംഭവിക്കുന്നു. 
പ്രത്യേക വാഗ്ദാനങ്ങള്‍ ചെയ്യുന്നവര്‍ക്കും ചെ 
യ്യാത്തവര്‍ക്കും മരണമുണ്ടാകുന്നു. നീതിമാന്‍ 
പാപിയെപ്പോലെതന്നെ മരിക്കും. ദൈവത്തിനു 
പ്രത്യേക വാഗ്ദാനങ്ങള്‍ ചെയ്യുന്നവന്‍ ആ 
വാഗ്ദാനങ്ങള്‍ ചെയ്യുവാന്‍ ഭയക്കുന്നവനെ 
പ്പോലെതന്നെ മരിക്കും. 

ഈ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും 
മോശപ്പെട്ട സംഗതി എല്ലാ മനുഷ്യര്‍ക്കും ഒരേ 
അന്ത്യമുണ്ടാകുമെന്നതാണ്‌. എന്നാല്‍ മനുഷ്യര്‍ 
എപ്പോഴും തിന്മയും വിഡ്ഡിത്തവും ആലോ 
ചിക്കുന്നുവെന്നതും വളരെ കഷ്ടമാകുന്നു. ആ 
ചിന്തകള്‍ മരണത്തിലേക്കു നയിക്കുന്നു. 
ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഏതൊരുവനും 
അവനാരായാലും പ്രത്യാശയുണ്ട്‌. എന്നാല്‍ 
ഈ ചൊല്ല്‌ സത്യമാകുന്നു. 

ജീവിക്കുന്ന ഒരു നായ, ചത്ത സിംഹത്തെ 
ക്കാള്‍ നല്ലതാണ്‌. 

ടതങ്ങള്‍ മരിക്കുമെന്ന്‌ ജീവിക്കുന്ന മനുഷ്യര്‍ 
അറിയുന്നു. എന്നാല്‍ മരിച്ച മനുഷ്യര്‍ യാതൊ 
ന്നുമറിയുന്നില്ല. മരിച്ചവര്‍ക്കിനിയും പ്രതിഫല 
മില്ല. ജനം അവരെ ഉടന്‍ മറക്കും. ഒരുവന്‍ 














സഭാപ്രസംഗി 9:1-10:3 


ലിയുമില്ല. അവിടെ ചിന്തയില്ല, അറിവില്ല, 
ജ്ഞാനവുമില്ല. നാമെല്ലാം ആ മരണക്കുഴിയി 
ലേക്കു എടുത്തു പോവുകയാണ്‌. 


സനഭാഗ്യം? ദൌര്‍ഭാഗ്യം? നമുക്കെന്തു 
ചെയ്യാന്‍ കഴിയും? 

11ഈ ജീവിതത്തിലെ ന്യായമല്ലാത്ത മറ്റു 
കാര്യങ്ങളും ഞാന്‍ കണ്ടു: ഏറ്റവും വേഗത്തി 
ലോടുന്നവന്‍ എപ്പോഴും മത്സരം ജയിക്കുന്നില്ല; 
ശക്തമായസേന എപ്പോഴും യൂദ്ധം ജയിക്കൂ 
ന്നില്ല; ഏറ്റവും ജ്ഞാനിയായവന്‍ താന്‍ സമ്പാ 
ദിക്കുന്ന ഭക്ഷണം എപ്പോഴും ലഭിക്കുന്നില്ല; സമ 
ര്‍ത്ഥന്‍ അയാളര്‍ഹിക്കുന്ന സമ്പത്ത്‌ എപ്പോഴും 
കിട്ടുന്നില്ല. വിദ്യാസമ്പന്നന്‌ അര്‍ഹിക്കുന്ന 
പുകഴ്ത്തല്‍ എപ്പോഴും കിട്ടുന്നില്ല. സമയമാകു 
മ്പോള്‍ എല്ലാവര്‍ക്കും ദോഷങ്ങളുണ്ടാകുന്നു! 

തനിക്ക്‌ ഇനി എന്തു സംഭവിക്കുമെന്ന്‌ ഒരു 
വന്‍ ഒരിക്കലും അറിയുന്നില്ല. വലയില്‍ പിടി 
ക്കപ്പെട്ട മത്ധ്യം പോലെയാണവന്‍-എന്താണു 
സംഭവിക്കുകയെന്ന്‌ മത്സ്യം ഒരിക്കലും അറിയു 
ന്നില്ല. 2 ete പക്ഷിയെപ്പോലെയാ 
ണവന്‍-എന്തു സംഭവിക്കുമെന്ന്‌ പക്ഷി അറി 
യുന്നില്പ. അതേപോലെ, ആകസ്മികമായി 
സംഭവിക്കുന്ന ദോഷങ്ങളില്‍ ഒരുവന്‍ കുടു 
ങ്ങുന്നു. 


ജ്ഞാനത്തിന്‍െറ ശക്തി 

13ഇഈ ജീവിതത്തില്‍ ഒരുവന്‍ വിവേകത്തോ 
ടെ ഒരുകാര്യം ചെയ്യുന്നതും ഞാന്‍ കണ്ടു. 
എന്നെ സംബന്ധിച്ചിടത്തോളം അതു പരമപ്ര 
ധാനമായി തോന്നി. കുറച്ചു ജനങ്ങളുള്ള ഒരു 
കൊച്ചുപട്ടണമുണ്ടായിരുന്നു. ഒരു വലിയ രാജാ 
വ്‌ ആ പട്ടണത്തെ ആക്രമിക്കുകയും അതിനു 
ചുറ്റും തന്‍െറ സൈന്യത്തെ വിനസിക്കുകയും 
ചെയ്തു. 1“എന്നാല്‍ ആ പട്ടണത്തില്‍ ജ്ഞാ 
നിയായ ഒരുവനുണ്ടായിരുന്നു. അയാള്‍ ദരിദ്ര 
നായിരുന്നു. പക്ഷേ തന്‍െറ പട്ടണത്തെ രക്ഷി 
ക്കാന്‍ അയാള്‍ തന്‍െറ ജ്ഞാനം ഉപയോഗിച്ചു. 
എല്ലാം കഴിഞ്ഞപ്പോള്‍ ജനം അയാളെ മറന്നു. 
പക്ഷേ, ഞാനിപ്പോഴും പറയുന്നു, ജ്ഞാനം 
ഞറിഞ്ഞ്കടെള്‍ ശ്രേഷ്ഠമാണെന്ന്‌. ആ ദരിദ്ര 
ന്‍െറ ജ്ഞാനത്തെ ജനം മറക്കുകയും അയാളുടെ 








മരിച്ചാല്‍, അവന്‍െറ സ്നേഹവും വെറുപ്പും 
അസൂയയുമെല്ലാം പോകും. മരിച്ചവര്‍ ഭൂമി 
യില്‍ സംഭവിക്കുന്ന ഒരു കാര്യവും ഇനി പങ്കു 
വയ്ക്കുകയുമിചല്ല. 





സാധ്യമാകുമ്പോള്‍ ജീവിതം 
ആസ്വദിക്കുക 

അതിനാല്‍ ചെന്ന്‌ നിന്‍െറ ഭക്ഷണം 
ഇപ്പോള്‍ത്തന്നെ ആഹറ്റാദത്തോടെ ഭക്ഷിക്കുക. 
നിന്‍െറ വീഞ്ഞു കുടിച്ച്‌ ആഹ്ാദിക്കുക. നീ 
ഇങ്ങനെയൊക്കെ ചെയ്താല്‍ ദൈവസമക്ഷ 
ത്തില്‍ അതു ശരിയായിരിക്കും. 8നല്ല വസ്ത്രങ്ങ 
ളണിഞ്ഞ്‌ നന്നായി നടക്കുക. 9നീ സ്നേഹി 
ക്കുന്ന ഭാര്യയോടൊപ്പം ജീവിതമാസ്വദിക്കുക. 
നിന്‍െറ ഹ്രസ്വജീവിതത്തിലെ എല്ലാ ദിവസ 
വും ആസ്വദിക്കുക. ഭൂമിയിലെ ഈ ചെറിയ 
ജീവിതം ദൈവം നിനക്കു തന്നതാണ്‌. നിനക്ക്‌ 
ആകെയുള്ളതും അതാണ്‌. അതിനാല്‍, നിനക്ക്‌ 
ഈ ജന്മത്തില്‍ ചെയ്യാനുള്ളതെല്ലാം ചെയ്ത്‌ 
ആസ്വദിക്കുക. 14ചെയ്യാ൯ ജോലികള്‍ കണ്ടെ 
ത്തുമ്പോള്‍ കഴിവിന്‍െറ പരമാവധി ഉപയോ 
ഗിച്ച്‌ അതു ചെയ്യുക. ശവക്കുഴിയില്‍ ഒരു ജോ 











വാക്കുകള്‍ കേള്‍ക്കുന്നതു നിര്‍ത്തുകയും ചെ 
യ്തു. എന്നാല്‍, ജ്ഞാനമാണു ശ്രേഷ്ഠമെന്ന്‌ 
ഞാനിപ്പോഴും വിശ്വസിക്കുന്നു. 

17വിവേകമുള്ളവന്‍൯ ശാന്തമായി പറയുന്ന 
കുറച്ചു വാക്കുകള്‍ ഭോഷനായ ഭരണാധിപന്‍ 
ആക്രോശിക്കുന്ന വാക്കുകളെക്കാള്‍ ശ്രേഷ്ഠമാ 
കുന്നു. 

8തുദ്ധത്തിലെ വാളുകളെക്കാളും കുന്തങ്ങളെ 
ക്കാളും മെച്ചമാണു ജ്ഞാനം. എന്നാല്‍ ഭോഷന്‍ 
ഒരുപാടു നന്മകള്‍ നശിപ്പിക്കാന്‍ കഴിയും. 
10 ചത്ത ഏതാനും പ്രാണികള്‍ക്ക്‌ ഏറ്റവും 

നല്ല സുഗന്ധവസ്തുവിനെപ്പോലും ദൂര്‍ 

ഗൂന്ധമുള്ളതാക്കാന്‍ കഴിയും. അതേപോലെ 
അല്പം ഭോഷത്തത്തിന്‌ വളരെ ജ്ഞാനത്തെയും 
മഹത്വത്തെയും നശിപ്പിക്കാന്‍ കഴിയും. 

ജ്ഞാനിയുടെ ചിന്തകള്‍ അവനെ നേരായ 
മാര്‍ഗ്ഗത്തില്‍ നയിക്കുന്നു. എന്നാല്‍ ഭോഷനന്‍െറ 
ചിന്തകള്‍ അവനെ തെറ്റായ മാര്‍ഗ്ഗത്തിലും 
നയിക്കുന്നു. 3വെറുതെ വഴിയിലൂടെ നടക്കു 
മ്പോള്‍പോലും ഭോഷന്‍ തന്‍റെ ഭോഷത്തം 
പ്രകടിപ്പിക്കുന്നു. അങ്ങനെ അവനൊരു ഭോഷ 
നാണെന്ന്‌ എല്ലാവരും അറിയുന്നു. 











സഭാപ്രസംഗി 10:4-12:1 


യജമാനന്‍ കോപിച്ചതിനാല്‍ നീ ജോലി 
വിട്ടുപോകരുത്‌. നീ ശാന്തനും സഹായിയുമാ 
യിരുന്നാല്‍ വലിയ തെറ്റുകള്‍ പോലും നിനക്കു 
തിരുത്തുവാന്‍ കഴിയും. 

ഈ ജീവിതത്തില്‍ ഞാന്‍ കണ്ടിട്ടുള്ള ചില 
തുകൂടിയുണ്ട്‌. അതാകട്ടെ ന്യായവുമല്ല. ഭരണാ 
ധിപന്മാരുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരുതരം 
വീഴ്ചയാണത്‌: 6ഭോഷന്മാര്‍ക്ക്‌ പ്രധാന സ്ഥാന 
ങ്ങള്‍ നല്‍കപ്പെട്ടിരിക്കുന്നു, അതേ സമയം ധനി 
കര്‍ക്ക്‌ പ്രധാനമല്ലാത്ത ജോലിയും കിട്ടുന്നു. 
ദാസന്മാരായിരിക്കേണ്ടവര്‍ കുതിരപ്പുറത്തു 
സഞ്ചരിക്കുമ്പോള്‍ ഭരണാധിപന്മാരാകേണ്ടവര്‍ 
അവരുടെ വശത്ത്‌ അടിമകളെപ്പോലെ നടക്കു 
ന്നത്‌ ഞാന്‍ കണ്ടിരുന്നു. 


എല്ലാ ജോലിക്കും അതിന്‍െറ 
അപകടമുണ്ട്‌ 

&കുഴികുഴിക്കുന്നവ൯ന്‍ അതിലേക്കു വീണേ 
ക്കാം. ഭിത്തി പൊളിക്കുന്നവനെ പാമ്പു കടിച്ചേ 
ക്കാം. 9വലിയ കല്ലുകളുരുട്ടുന്നവനന്‍ അതിനാല്‍ 
മുറിവേല്‍ക്കപ്പെട്ടേക്കാം. അപകടകരമായരീതി 
യില്‍ നില്‍ക്കുന്ന മരങ്ങള്‍ അതു വെട്ടുന്നവന്‍െറ 
മേല്‍ വീണേക്കാം. 

10എന്നാല്‍ ജ്ഞാനം ഏതു ജോലിയേയും 
അനായാസമാക്കുന്നു. മോശപ്പെട്ട കത്തികൊ 
ണ്ടു മുറിക്കുക വിഷമകരമാണ്‌. എന്നാല്‍ കത്തി 
മൂര്‍ച്ചപ്പെടുത്തിയാല്‍ ആ പണി എളുപ്പമായി. 
ജ്ഞാനം അതു പോലെയാണ്‌. 

ഒരുവന്‍ പാമ്പുകളെ എങ്ങനെ മെരുക്കണ 
മെന്നറിഞ്ഞേക്കാം. എന്നാല്‍ അയാളടുത്തില്ലാ 
ത്തപ്പോള്‍ പാമ്പ്‌ ആരെയെങ്കിലും കടിച്ചാല്‍ 
അയാളുടെ സാമര്‍ത്ഥ്യം നിഷ്ഫലമാണ്‌. ജ്ഞാ 
നം അങ്ങനെയാണ്‌. 

ജ്ഞാനിയുടെ വാക്കുകള്‍ സ്തൂതിക്കിടയാ 
ക്കുന്നു, ഭോഷനന്‍െറ വാക്കുകളാകട്ടെ, വിനാശം 
വിതയ്ക്കുന്നു. 

1ഭോഷന്‍ ഭോഷത്വം പറഞ്ഞുകൊണ്ടു തുട 
ങ്ങുന്നു,. അവസാനം അവന്‍ പറയുന്നത്‌ ഭ്രാന്താ 
കുന്നു. 14ഭോഷന്‍ എപ്പോഴും താനെന്തു ചെയ്യു 
മെന്നു പറയുന്നു. എന്നാല്‍ ഭാവിയിലെന്തുണ്ടാ 
കുമെന്നാര്‍ക്കുമറിയില്പ. പിന്നീടെന്താണുണ്ടാ 
വുകയെന്ന്‌ ഒരുത്തര്‍ക്കും പറയാനാവില്ല 

1ഭോഷന്‍ തന്‍െറ വീട്ടിലേക്കുള്ള വഴി കണ്ടെ 
ത്താന്‍ പോലും സമര്‍ത്ഥനല്ല അതിനാലവ൯ 
തന്‍െറ ജീവിതത്തിലുടനീളം കഠിനാദ്ധ്വാനം 
ചെയ്യണം. 








അദ്ധ്വാനത്തിന്‍െറ വില 

16രാജാവ്‌ ശിശുവിനെപ്പോലെയായിരിക്കുന്ന 
രാജ്യത്തിനു കഷ്ടം. എപ്പോഴും തിന്നുകൊ 
ണ്ടിരിക്കുന്ന ഭരണാധിപനുള്ള രാജ്യത്തിന്‍െറ 
കാര്യം മഹാകഷ്ടം. 17നല്പ കുടുംബത്തില്‍ പിറ 
ന്ന രാജാവുള്ള രാജ്യത്തിനു നന്മ. സ്വന്തം തീറ്റ 
യും കുടിയും നിയന്ത്രിക്കുന്ന ഭരണാധിപന്മാ 
രുള്ള രാജ്യത്തിന്‌ വളരെ നന്മ. ആ രാജാക്കന്മാര്‍ 
മദിക്കാനല്ല, ശക്തരാകാനാണു തിന്നുകയും 
കുടിക്കുകയും ചെയ്യുന്നത്‌. 

18പണി ചെയ്യാന്‍ മടിക്കുന്നവനന്‍െറ വീട്‌ 
ചോരാന്‍ തുടങ്ങും. മേല്‍ക്കൂര താഴെ വീഴുകയും 
ചെയ്യും. 

തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയു 
ന്നവന്‍െറ ജീവിതം ആറുറ്റാദകരമാകും. എന്നാല്‍ 
പണം ഒരുപാടു പ്രശ്നങ്ങള്‍ പരിഹരിക്കുന്നു. 


648 


പരദൂഷണം 
20രാജാവിനെ ദുഷിച്ചു സംസാരിക്കരുത്‌. 
അവനെല്ലറ്റി തിന്മ കരുതുകപോലുമരുത്‌. നീ 
നിന്‍െറ വീട്ടില്‍ ഏകനാണെങ്കില്‍പ്പോലും 
ധനികരെ ദുഷിച്ചു സംസാരിക്കരുത്‌. എന്തെ 
ന്നാല്‍, ഒരു കൊച്ചു പക്ഷി പറന്നുചെന്ന്‌ നീ 
പറഞ്ഞത്‌ അവരോടു പറഞ്ഞേക്കാം. 
പോകുന്നിടത്തൊക്കെ നന്മകള്‍ ചെയ്യു 
] ] ക. കുറച്ചുകാലം കഴിയുമ്പോള്‍ നീ ചെ 
യ്ത നന്മകളെല്ലാം നിന്നിലേക്കു തിരിച്ചു വരും. 
നിനക്കുള്ളത്‌ നിരവധി വൃത്യസ്ത കാര്യ 
ങ്ങളില്‍ നിക്ഷേപിക്കുക. ഭൂമിയില്‍ എന്തെല്ലാം 
ദോഷങ്ങള്‍ സംഭവിക്കുമെന്ന്‌ നിനക്കറിയില്ല. 
നിനക്ക്‌ ഉറപ്പിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്‌. 
മേഘങ്ങളില്‍ നിറയെ ജലമുണ്ടെങ്കില്‍, അവ 
ഭൂമിയില്‍ മഴ പൊഴിക്കും. ഒരു മരം വീണാല്‍- 
തെക്കോട്ടോ വടക്കോട്ടോ ആകട്ടെ-അത്‌ അവി 
ടെത്തന്നെ കിടക്കും. 
4എന്നാല്‍ നിനക്കുറപ്പിക്കാനാകാത്ത ചില 
കാര്യങ്ങളുണ്ട്‌. ഒരവസരത്തിനു നീ ശ്രമിക്കണം 
ശരിയായ കാലാവസ്ഥയ്ക്കു കാക്കുന്നവന്‍ ഒരി 
ക്കലും വിത്തിടുകയില്ല. എല്ലാ മഴക്കാറും മഴ 
പെയ്യിക്കുമെന്നു ഭയക്കുന്നവന്‍ ഒരിക്കലും വിള 
കൊയ്യുകയുമില്ല. 
കോറ്റെവിടെയാണടിക്കുകയെന്നു നിനക്കറി 
യില്ല. ശിശു അമ്മയുടെ ഗര്‍ഭത്തില്‍ എങ്ങനെ 
വളരുന്നെന്നും നിനക്കറിയില്ല. അതേപോലെ 
ദൈവം എന്തുചെയ്യുമെന്നും നിനക്കറിയില്ല- 
അവന്‍ എല്ലാം സംഭവിപ്പിക്കുകയും ചെയ്യുന്നു. 
അതിരാവിലെ തന്നെ നട്ടു തുടങ്ങുക. വൈ 
കുന്നേരംവരെ പണി നിര്‍ത്തുകയുമരുത്‌. എ 
ന്തെന്നാല്‍ എന്താണു നിന്നെ ധനികനാക്കുക 
യെന്നു നീ അറിയുന്നില്ല. നീ ചെയ്യുന്നതെല്ലാം 
വിജയകരമായേക്കാം. 
ജീവനോടെയിരിക്കുന്നതു ശ്രേഷ്ഠമാകുന്നു! 
സൂര്യപ്രകാശം കാണുന്നത്‌ സുന്ദരമാകുന്നു. 
എത്രകാലം ജീവിക്കുന്നുവെന്നു കണക്കാക്കാ 
തെ ജീവിതത്തിലെ ഓരോ ദിവസവും നീ 
ആസ്വദിക്കണം! എന്നാല്‍ നീ മരിക്കുമെന്നത്‌ 
ഓര്‍മ്മിക്കുക. ജീവിച്ചതിലുമധികകാലം നീ മൃത 
നായിരിക്കുകയും ചെയും! മരണമടഞ്ഞതിനു 
ശേഷം നിനക്കൊന്നും ചെയ്യാനാവില്ല! 


ഭാവിയെ ധൈര്യമായി നേരിടുക 


























ചെറുപ്പമായിരിക്കുമ്പോള്‍ 
ദൈവത്തെ സേവിക്കുക 
അതിനാല്‍ യുവാക്കളേ, ചെറുപ്പമായിരിക്കു 
മ്പോള്‍ എല്ലാം ആസ്വദിക്കുക! ആഹറ്റാദവാന്മാ 
രായിരിക്കുക! മനസ്സു നയിക്കുന്ന കാര്യങ്ങളെ 
ന്തായാലും ചെയ്യുക. നിനക്കിഷ്ടമുള്ളതു ചെ 
യുക. എന്നാല്‍ നിന്‍െറ എല്ലാ പ്രവൃത്തികള്‍ 
ക്കും ദൈവം വിധി നടത്തുമെന്ന്‌ ഓര്‍മ്മിക്കുക. 
10കോപം നിന്നെ നിയന്ത്രിക്കാനിടയാകരുത്‌. 
നിന്‍െറ ശരീരം നിന്നെ പാപത്തിലേക്കു നയി 
ക്കാനിടയാക്കരുത്‌. ജീവിതത്തിന്‍െറ ഉദയഘട്ട 
ത്തില്‍ ചെറുപ്പമായിരിക്കുമ്പോള്‍ത്തന്നെ മനു 
ഷയര്‍ ഭോഷത്തങ്ങള്‍ ചെയ്യുന്നു. 


വാര്‍ദ്ധകൃത്തിന്‍െറ പ്രശ്നങ്ങള്‍ 
12 ചെറുപ്പമായിരിക്കുമ്പോള്‍, വാര്‍ദ്ധക്യ 
ത്തിന്‍റെ ദുര്‍ദ്ദിനങ്ങള്‍ വരുന്നതിനു 
മുമ്പ്‌, “ഞാനെന്‍റെ ജീവിതം തുലച്ചിരിക്കുന്നു” 


649 


എന്നു നീ പറയുന്ന കാലത്തിന്‌ മുമ്പ്‌, നിന്‍െറ 
സ്രഷ്ടാവിനെ ഓര്‍മ്മിക്കുക. 
2ചെറുപ്പമായിരിക്കുമ്പോള്‍ നിന്‍െറ സ്രഷ്ടാ 
വിനെ ഓര്‍മ്മിക്കുക. സൂര്യചന്ദ്രന്മാരും നക്ഷത്ര 
ങ്ങളും നിനക്ക്‌ ഇരുണ്ടുപോകുമ്മുമ്പ്‌. പേമാരി 
കള്‍ ഒന്നിനുപിറകെ ഒന്നായി വരുമ്പോലെ 
ദൂരിതങ്ങളൊന്നൊന്നായി വരും. 

3ആ സമയം നിന്‍െറ കരങ്ങളുടെ ശക്തി 
ചോര്‍ന്നുപോകും. നിന്‍െറ കാലുകള്‍ ദുര്‍ബല 
മാവുകയും വളയുകയും ചെയ്യും. നിന്‍െറ പല്ലു 
കള്‍ കൊഴിയുകയും നിനക്ക്‌ ആഹാരംപോലും 
ചവയ്ക്കാനാകാതെയായിത്തീരുകയും ചെ 
യും. നിന്‍െറ കണ്ണുകള്‍ക്ക്‌ വ്യക്തമായി കാ 
ണാ൯ കഴിയാതാകും. 4നിനക്കു കേള്‍വി കൂറ 
യും. തെരുവിലെ ശബ്ദങ്ങള്‍ കേള്‍ക്കാന്‍ കഴി 
യില്ല. ധാന്യം പൊടിക്കുന്ന തിരികല്ലുപോലും 
നിന്നെ സംബന്ധിച്ചിടത്തോളം ശാന്തമായിരി 
ക്കും. സ്ത്രീകള്‍ പാട്ടുപാടുന്നതു നീ കേള്‍ക്കുക 
യില്ല. എന്നാല്‍ പ്രഭാതത്തില്‍ പാടുന്ന കിളി 
യുടെ ശബ്ദംപോലും നിന്നെ ഉണര്‍ത്തും. കാര 
ണം, നിനക്ക്‌ ഉറങ്ങാനാവില്ല. 

ന്നതസ്ഥലങ്ങളെ നീ ഭയപ്പെടും. നിന്‍െറ 
വഴിയിലെ ഓരോ ചെറിയ സാധനങ്ങള്‍ക്കും 
മീതെ വീഴുമെന്ന്‌ നീ ഭയക്കും. നിന്‍റെ തലമുടി 
ബദാംമരത്തിലെ പൂക്കള്‍പോലെ വെളുക്കും. 
നീയൊരു പച്ചക്കുതിരയെപ്പോലെ നിലത്തിഴ 
ഞ്ഞു നടക്കും. ജീവിക്കാനുള്ള ആശ നിനക്കു 
നഷ്ടമാകും. അനന്തരം നീ നിന്‍െറ നിത്യവസ 
തിയിലേക്കുപോകും. വിലപിക്കുന്നവര്‍ നിന്‍െറ 
ശരീരം കല്പറയിലേക്കു കൊണ്ടുപോകവേ തെരു 
വില്‍ ഒത്തുചേരും. 























മരണം 

നീ ചെറുപ്പമായിരിക്കുമ്പോള്‍ നിന്‍െറ 
സ്രഷ്ടാവിനെ ഓര്‍മ്മിക്കുക. വെള്ളിക്കയറു 
പൊട്ടും മുമ്പേ. യം തകരുംമുമന്വേ. 
കിണറ്റില്‍കരയില്‍ പൊട്ടിയ ഭരണിപോലെ 
നിന്‍െറ ജീവിതം ഉപയോഗശുന്യമാകുന്നതിനു 
മുന്‍പേ. കിണറിന്‍െറ മൂടിക്കല്ലു പൊട്ടി ഉള്ളി 
ലേക്കു വീഴുമ്പോലെ നിന്‍െറ ജീവിതം പാഴാകു 
ന്നതിനു മുന്‍പേ. 


സഭാപ്രസംഗി 12:2-14 


നിന്‍െറ ശരീരം മണ്ണില്‍ നിന്നുവന്നു. മരിക്കു 
മ്പോള്‍ നിന്‍െറ ശരീരം മണ്ണിലേക്കു മടങ്ങു 
കയും ചെയ്യുന്നു. എന്നാല്‍ നിന്‍െറ ആത്മാവ്‌ 
ദൈവത്തില്‍ നിന്നുവന്നു. മരിക്കുമ്പോള്‍, 
നിന്‍െറ ആത്മാവ്‌ ദൈവത്തിലേക്കു മടങ്ങും. 

എല്ലാം അത്ര അര്‍ത്ഥരഹിതമാണ്‌. ഇതെല്ലാം 
വെറും സമയം കൊല്ലലാണെന്ന്‌ ഗുരു പറ 
യുന്നു! 








ഉപസംഹാരം 

ഗൂരു വലിയ ജ്ഞാനിയായിരുന്നു. മനു 
ഷ്യരെ പഠിപ്പിക്കാന്‍ അവന്‍ തന്‍െറ ജ്ഞാനം 
ഉപയോഗിച്ചു. ഗുരു വളരെ ശ്രദ്ധയോടെ ഉപദേ 
ശങ്ങള്‍ പഠിച്ചു. 1ശരിയായ വാക്കു കണ്ടുപി 
ടിക്കാന്‍ അദ്ദേഹം വളരെ പ്രയത്നിച്ചു. സത്യവും 
ആശ്രയിക്കാവുന്നതുമായ ഉപദേശങ്ങള്‍ അദ്ദേ 
ഹം എഴുതിവച്ചു. 

ജ്ഞാനികളുടെ വാക്കുകള്‍ മൃഗങ്ങളെ തെളി 
യ്ക്കാനും മെരുക്കാനുമുപയോഗിക്കുന്ന കൂര്‍ത്ത 
കമ്പുകള്‍ പോലെയാണ്‌. ഒടിയാത്ത ശക്തമായ 
കൂടാരക്കുറ്റികള്‍പോലെയാണ്‌ ആ ഉപദേശ 
ങ്ങള്‍. നീ നേരായ വഴിയില്‍ ജീവിക്കുന്നു എന്നു 
തെളിയിക്കാന്‍ ആ ഉപദേശങ്ങളെ നിനക്കു 
വിശ്വസിക്കാം. ആ ഉപദേശങ്ങളെല്ലാം ഒരേ 
ഇടയനില്‍ (ദൈവം) നിന്നുവന്നു. 12അതിനാല്‍ 
മകനേ, ആ ഉപദേശങ്ങള്‍ പഠിക്കുക. പക്ഷേ 
മറ്റു പുസ്തകങ്ങളെപ്പറ്റി ജാഗ്രത പാലിക്കുക. 
മനുഷ്യര്‍ എപ്പോഴും പുസ്തകങ്ങളെഴുതുന്നു. 
വളരെയധികം പഠിക്കുന്നതു നിന്നെ ക്ഷീണി 

രിക്കും. 

1314ഇനി, ഈ പുസ്തകത്തിലെഴുതപ്പെട്ടി 
ട്ടുള്ള കാര്യങ്ങളില്‍നിന്ന്‌ നാമെന്തു പഠിക്കണം? 
മനുഷനു ചെയ്യാവുന്ന ഏറ്റവും പ്രധാന സംഗ 
തി ദൈവത്തെ ആദരിക്കുകയും അവന്‍െറ 
കല്പനകളനുസരിക്കുകയുമാണ്‌. എന്തുകൊണ്ടെ 
ന്നാല്‍, മനുഷ്യന്‍െറ എല്ലാ പ്രവൃത്തികളും, രഹ 
സ്യപ്രവൃത്തികള്‍പോലും, ദൈവമറിയുന്നു. 
എല്ലാ നല്ലകാര്യങ്ങളെപ്പറ്റിയും ചീത്തക്കാര്യങ്ങ 
ളെപ്പറ്റിയും അവന്‍ അറിയുന്നു. മനുഷ്യന്‍െറ 
എല്ലാ പ്രവൃത്തികളും അവന്‍ വിധിക്കും. 








650 


ഉത്തമഗീതം 


ead അതിമനോഹര ഗീതം 


സ്ത്രീ താന്‍ സ്നേഹിക്കുന്നവനോട്‌ 

എന്നെ ചുംബനങ്ങള്‍കൊണ്ടു മൂടു. കാര 
ണം നിന്‍െറ സ്നേഹം വീഞ്ഞിനേക്കാള്‍ മെച്ച 
മാണ്‌. 

നിന്‍െറ നറുമണം അത്ഭുതകരമെങ്കിലും 
നിന്‍െറ നാമം ലോകത്തിലെ ഏറ്റവുംനല്ല പരി 
മളത്തേക്കാള്‍ മാധുര്യമേറിയതാണ്‌. അതുകൊ 
ണ്ടാണ്‌ തരുണികള്‍ നിന്നെ സ്നേഹിക്കുന്നത്‌. 

നിനക്കൊപ്പം എന്നെയും ചേര്‍ക്കൂ! നമുക്ക്‌ 
ഓടിപ്പോകാം! രാജാവ്‌ തന്‍െറ അറയിലേക്ക്‌ 
എന്നെ കൊണ്ടുപോയി. 





യെരൂശലേം പുത്രിമാര്‍ പുരുഷനോട്‌ 
ഞങ്ങള്‍ നിനക്കായി ആനന്ദിച്ചുല്പസിക്കും. 
നിന്‍െറ സ്നേഹം വീഞ്ഞിനേക്കാള്‍ മധുരമാ 
ണെന്ന്‌ ഓര്‍ക്കുക. യുവതികള്‍ നിന്നെ സ്നേ 
ഹിക്കുന്നത്‌ ഈ നല്ല കാരണമുള്ളതുകൊണ്ടു 
തന്നെ. 


അവള്‍ യെരൂശലേം പുത്രിമാരോട്‌ 

യെരുശലേം പുത്രിമാരേ, ഞാനൊരു കറുത്ത 
സുന്ദരിയാണ്‌. തേമാനിലെയും സല്‍മാനിലെ 
യും കൂടാരങ്ങള്‍പോലെ കറുത്തതാണ്‌ ഞാന്‍. 

സൂര്യന്‍ എന്നെ എത്രത്തോളം കറുപ്പിച്ചുവെ 
ന്നോ ഞാന്‍ എത്ര കറുത്തതാണെന്നോ നിങ്ങള്‍ 
നോക്കരുത്‌. കോപിഷ്ഠരായ എനെറെ സഹോദ 
രന്മാര്‍ അവരുടെ മുന്തിരിത്തോപ്പിനന്‍െറ പരിര 
ക്ഷണത്തിന്‌ എന്നെ തള്ളിവിട്ടു. അതിനാല്‍ 
എനിക്കുള്ളതിനെ പരിചരിക്കുവാ൯ എനിക്കു 
കഴിഞ്ഞില്ല. 





അവള്‍ അവനോട്‌ 

എന്‍െറ പ കൊണ്ടുനിന്നെ 
ഞാന്‍ സ്നേഹിക്കുന്നു! നിന്‍െറ ആടുകളെ 
മേയ്ക്കുന്നത്‌ എവിടെയെന്ന്‌ എന്നോടു പറയു 
മോ? നട്ടുച്ചയ്ക്ക്‌ നീ അവയെ എവിടെയാ 
ണ്‌ കിടത്തുന്നത്‌? നിനക്കൊപ്പമായിരിക്കാന്‍ 
ഞാനും വരാം. അല്ലെങ്കില്‍ നിന്‍െറ സുഹൃത്തു 
ക്കളുടെ ആടുകളെ സംരക്ഷിക്കുന്ന ഒരു വാടക 
പ്പെണ്ണാകാം ഞാന്‍! 


അവന്‍ അവളോട്‌ 

നീ എത്ര മനോഹരിയാണ്‌! എന്തു ചെയ്യണ 
മെന്നു നിനക്കു തീര്‍ച്ചയായും അറിയാം. ചെല്ലൂ, 
ആടുകളെ പിന്തുടര്‍ന്നു ചെല്ലു. ഇടയനന്‍െറ 
കൂടാരത്തിനരികെ നിന്‍െറ കുഞ്ഞാടുകളെ 
മേയ്ക്കൂ! 

“എന്‍െറ പ്രിയേ, ഫറവോന്‍െറ തേരു വലി 
ക്കുന്ന ആണ്‍ കുതിരകള്‍ക്കിടയിലെ ഏതു 
പെണ്‍കുതിരയേക്കാളും ഉത്തേജനം പകരുന്നവ 
ളാണ്‌ എനിക്കു നീ. ആ കുതിരകളുടെ മുഖവശ 





ങ്ങളിലും കഴുത്തിലും സുന്ദരമായ അലങ്കാര 
ങ്ങളുണ്ട്‌. 

10-11 ഇതാ നിനക്കായൊരുക്കിയ അലങ്കാര 
ങ്ങള്‍. ഒരു സ്വര്‍ണ്ണ ശിരോലങ്കാരവും വെള്ളി 
കഴുത്താഭരണവും. സ്വര്‍ണ്ണാലങ്കരണങ്ങള്‍ 
കൊണ്ട്‌ നിന്‍െറ കവിള്‍ത്തടം എത്ര മനോഹ 
രമായിരിക്കുന്നു. നിന്‍െറ കണ്ഠം വെള്ളികൊ 
ണ്ട്‌ നിറഞ്ഞിരിക്കുന്നു. 








അവള്‍ പറയുന്നു 

12തന്‍െറ മഞ്ചത്തില്‍ കിടക്കുന്ന രാജാവിന്‍െറ 
യടുത്തേക്ക്‌ എന്‍െറ സുഗന്ധം ചെന്നെത്തി. 

13എന്‍ററ കഴുത്തില്‍ ചുറ്റി രാത്രി മുഴുവന്‍ 
എന്‍റ സ്തനമദ്ധ്യ കിടന്ന ഒരു മൂരുസഞ്ചി 
പോലെയാണ്‌ എന്‍െറ പ്രിയന്‍. 

4എന്‍-ഗെദിയിലെ മുന്തിരിത്തോല്പിനു 
സമീപത്തുള്ള മൈലാഞ്ചിപ്പുങ്കുലകള്‍ പോലെ 
യാണ്‌ എന്‍െറ പ്രിയന്‍. 








അവന്‍ സംസാരിക്കുന്നു 
15എനന്‍െറ പ്രിയേ നീ എത്ര സുന്ദരിയാണ്‌? 
ഓ! നീ സുന്ദരിയാണ്‌! നിന്‍െറ മിഴികള്‍ മാട 
പ്രാവിനന്‍്റേതുപോലെ. 


അവള്‍ പറയുന്നു 

16എനന്‍െറ പ്രിയാ, നീ എത്ര സുമുഖനാണ്‌! 
നമ്മുടെ കിടക്ക എത്ര പുതിയതും പ്രസന്നവു 
മാണ്‌! 

17നമ്മുടെ വീടിന്‍െറ ഉത്തരം ദേവദാരു 
കൊണ്ടുള്ളതും കഴുക്കോല്‍ ഫിര്‍മരങ്ങള്‍ 
കൊണ്ടുമുള്ളതാണ്‌. 





Pc പനിനീര്‍പ്പൂവും താഴ്വരക 
ളിലെ ലില്ലിപ്പൂവുമാണു ഞാന്‍. 


അവന്‍ പറയുന്നു 
എന്‍െറ പ്രിയേ, മറ്റു സ്ത്രീകള്‍ക്കിടയില്‍, 
മുള്ളുകള്‍ക്കിടയിലെ ലില്ലിപ്പൂവാണു നീ! 


അവള്‍ പറയുന്നു 
മറ്റു പുരുഷന്മാര്‍ക്കിടയില്‍, എന്‍െറ പ്രിയാ, 
നീ കാട്ടുമരങ്ങള്‍ക്കിടയിലെ ആപ്പിള്‍മരമാണ്‌! 





അവള്‍ യുവതികളോടു പറയുന്നു 

എന്റെ പ്രിയന്‍െറ നിഴലിലിരിക്കുന്നത്‌ 
ഞാനാസ്വവദിക്കുന്നു; അവന്‍െറ കനി എന്‍െറ 
രൂചിയ്ക്കു പഥ്യമാണ്‌. 

“എന്‍െറ പ്രിയന്‍ എന്നെ വീഞ്ഞുശാലയി 
ലേക്ക്‌ ആനയിച്ചു. അവനെന്നോടുള്ളത്‌ സ്നേ 
ഹമായിരുന്നു. 

ട്മുന്തിരിയടകള്‍ തന്ന്‌ എന്നെ ശക്തയാക്കൂ, 
ആപ്പിളുകള്‍ തന്ന്‌ എന്നെ ഉന്മേഷവതിയാക്കൂ, 
കാരണം ഞാന്‍ സ്നേഹപരവശയായിരി 
ക്കുന്നു. 





651 


എന്‍റെറ പ്രിയന്‍െറ ഇടതുകൈ എന്റെറ തല 
യുടെ അടിയിലും അവന്‍െറ വലതുകൈ 
എന്നെ പുണരുകയും ചെയ്യുന്നു. 

"യെരൂശലേം പുത്രിമാരേ, കാലമാകുന്നതിനു 
മുന്‍പേ എന്‍െറ സ്നേഹത്തെ തട്ടിയുണര്‍ത്തി 
സ്നേഹത്തെ ഇളക്കി വിടുകില്ലെന്ന്‌ കാട്ടുക 
ലമാനുകളുടെയും പേടമാനുകളുടെയും പേ 
രില്‍ എന്നോടു വാഗ്ദാനം ചെയ്യുമോ? 


അവള്‍ വീണ്ടും സംസാരിക്കുന്നു 

ഞാനെന്‍റെ പ്രിയന്‍െറ ശബ്ദം ശ്രദ്ധിക്കു 
ന്നു. മലകളും പര്‍വ്വതങ്ങളും ചാടിക്കടന്ന്‌ ഇതാ 
അതു വരുന്നു. 

ഒരു കലമാന്‍കുട്ടിയെപ്പോലെയോ ഇളമാ 
നെപ്പോലെയോ ആണ്‌ എന്‍െറ പ്രിയന്‍. നമ്മു 
ടെ ഭിത്തിക്കു പിന്നില്‍നിന്ന്‌ അഴികള്‍ക്കിടയി 
ലൂടെ ജനാലയ്ക്കടുത്തേക്കു മിഴിതുറിച്ചു നില്‍ 
ക്കുന്ന അവനെ കണ്ടാലും. 

10എന്‍െറ പ്രിയന്‍ എന്നോടു മന്ത്രിച്ചു, “എഴു 
ന്നേല്‍ക്കൂ, എന്‍െറ പ്രിയേ, എന്‍െറ സുന്ദരീ. 
നമുക്ക്‌ അകലങ്ങളിലേക്കു പോകാം! 

11നോക്കു, ശൈത്യകാലം പോയ്മറഞ്ഞു, 

മഴ വന്നിട്ടു പോയി. ഇതാ, പാടങ്ങളില്‍ 
പൂക്കള്‍ വിടരുന്നു. ഇതു പാടാനുള്ള സമയമാ 
ണ്‌. അരിപ്രാവുകള്‍ മടങ്ങിയെത്തിയതു കേള്‍ 
ക്കുന്നില്ലേ? 

13അത്തിമരത്തില്‍ തളിരത്തികള്‍ കൂരുക്കൂന്നു. 
മുന്തിരിക്കുലകളുടെ സനരഭ്യമറിയുക. എന്‍െറ 
പ്രിയേ, എന്‍െറ സുന്ദരീ, ഉണരൂ നമുക്കു 
പോകാം!” 

14മലയിലെ ചെങ്കുത്തായ പാറക്കെട്ടിലെ 
ഗുഹകളില്‍ ഒളിപാര്‍ക്കുന്ന എന്‍െറ മാടപ്രാ 
വേ, നിന്നെ ഞാനൊന്നു കണ്ടോട്ടെ. നിന്‍െറ 
സുഖദമായ ശബ്ദമൊന്നു ഞാന്‍ കേള്‍ക്കട്ടെ. 
നീ എത്ര സുന്ദരിയാണ്‌! 

















അവള്‍ യുവതികളോടു 
പറയുന്നു 

15മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന കുട്ടിക്കുറുക്ക 
ന്മാരെ ഞങ്ങള്‍ക്കായി പിടികൂടു. ഞങ്ങളുടെ 
മുന്തിരിത്തോപ്പ! പൂത്തുലയുന്നു. 

1എന്‍െറെറ പ്രിയന്‍ എന്റേതും ഞാന്‍ അവ 
ന്‍േറതുമാണ്‌. 

പകല്‍ അവസാനശ്വാസമെടുക്കുമ്പോഴും 
നിഴലുകള്‍ ഓടി അകലുമ്പോഴും ലില്ലികള്‍ക്കി 
ടയിലൂടെ എന്‍െറ പ്രിയന്‍ കടന്നുപോകുന്നു. 
എന്‍െറ പ്രിയനേ, മടങ്ങു. പരുക്കന്‍ പര്‍വ്വത 
ത്തിലെ മാന്‍കിടാവിനെയോ കലമാ൯കുട്ടി 
യേയോ പോലെയാകുക! 











അവള്‍ പറയുന്നു 
രാത്രിയില്‍ ഞാന്‍ കിടക്കയില്‍ എന്‍െറ പ്രി 
യനെ തിരഞ്ഞു. ഞാനവനായി തിരഞ്ഞു 
വെങ്കിലും കണ്ടെത്താനായില്ല! 
ഞാന്‍ ഉടന്‍ ഉണര്‍ന്ന്‌ നഗരത്തില്‍ പരതും! 
തെരുവുകളിലും വിശാലസ്ഥലങ്ങളിലും 
എന്‍െറ പ്രിയനെ ഞാന്‍ തേടും. ഞാന്‍ അവ 
നായി തെരഞ്ഞുവെങ്കിലും കണ്ടെത്താനായില്ല! 
നഗരത്തില്‍ കവാത്തു നടത്തുന്ന ഭടന്മാര്‍ 
എന്നെ കണ്ടുമുട്ടി. “എന്‍െറ പ്രിയനെ നിങ്ങള്‍ 
കണ്ടുവോ?” എന്നു ഞാനവരോടു ചോദിച്ചു. 
4൭നന്‍െറെ പ്രിയനെ ഞാന്‍ കണ്ടെത്തിയ 
പ്പോള്‍ കാവല്‍ക്കാരുടെയടുത്തു നിന്ന്‌ ഞാന്‍ 
മാറിയതേയുള്ളു. ഞാനവനെ തടഞ്ഞു നിര്‍ 











ഉത്തമഗീതം 2:6-4:5 


ത്തി, എന്‍െറ അമ്മയുടെ വീട്ടിലേക്കു നയിച്ചു. 
എന്‍െറ അമ്മ എന്നെ പ്രസവിച്ച മുറിയില്‍ 
അവനെ എത്തിക്കുംവരെ ഞാനവനെ പോകാ 
നനുവദിച്ചില്ല. 





അവള്‍ യെരുശലേം പുത്രിമാരോട്‌ 
യെരൂശലേം പൂത്രിമാരേ, കാലമാകുന്നതിനു 
മുന്‍പേ എന്‍െറ സ്നേഹത്തെ തട്ടിയുണര്‍ത്തി 
സ്നേഹത്തെ ഇളക്കി വിടുകയില്ലെന്ന്‌ കാട്ടു 
കലമാനുകളുടെയും പേടമാനുകളുടെയും 
പേരില്‍ എന്നോടു പ്രതിജ്ഞ ചെയ്യുമോ? 


അവനും വധുവും 

ധാരാളം ആളുകള്‍ക്കൊപ്പം മരുഭൂമിയില്‍ 
നിന്നും വരുന്നവള്‍ ആരാണ്‌? എരിയുന്ന മൂരും 
കുന്തിരിക്കവും സുഗന്ധവസ്തുക്കളും പടര്‍ 
ത്തുന്ന പുകമേഘങ്ങള്‍ പോലെ അവരുടെ 
പിന്നില്‍ പൊടിപടലമുയരുന്നു. 

ശലോമോന്‍െറ പല്ലക്കു കണ്ടാലും. യിസ്ധ്രാ 
യേലിന്‍െറെ കരുത്തരായ അറുപതു ഭടന്മാര്‍ 
അതിന്‌ അകമ്പടി നില്‍ക്കുന്നു. 

രോത്രിയുടെ ഏതപകടത്തെയും നേരിടാന്‍ 
തയ്യാറായി അവരുടെ പാര്‍ശ്വങ്ങളില്‍ വാള്‍ 
തൂങ്ങിക്കിടക്കുന്നു. അവരെല്ലാം പരിശീലനം 
സിദ്ധിച്ച പോരാളികളാണ്‌. 

4ശലോമോന്‍രാജാവ്‌ ലെബാനോനില്‍ നിന്നു 
കൊണ്ടുവന്ന തടികൊണ്ട്‌, തനിക്കായൊരു പല്ല 
ക്കു നിര്‍മ്മിച്ചു. 

10വെള്ളിക്കഴകെളും സ്വര്‍ണ്ണച്ചാരും ആയിരുന്നു 
അതിനന്‍േറത്‌. ഇരിപ്പിടമാകട്ടെ കരിഞ്ചുവപ്പു 
ചേലയാല്‍ പൊതിഞ്ഞതും. യെരുശലേം പുത്രി 
മാര്‍ സ്നേഹപൂര്‍വ്വം തുന്നിച്ചേര്‍ത്തതുമാണ്‌ 
ആ ചേല. 

സീയോന്‍ പുത്രിമാരേ, വരൂ! ശലോമോന്‍ 
രാജാവിനെ വന്നു കണ്ടാലും. അവന്‍ അത്യധി 
കമായി ആനന്ദം പൂണ്ട, അവന്‍െറ വിവാഹ 
ദിനത്തില്‍ അവന്‍െറ അമ്മ അവനെ അണിയി 
ച്ച കിരീടം കണ്ടാലും! 





അവന്‍ അവളോട്‌ 

എന്‍െറ പ്രിയേ, നീ സുന്ദരി തന്നെ! അതീ 
വസൂന്ദരി. മൂടുപടത്തിനുള്ളില്‍ നിന്‍െറ 
കണ്ണുകള്‍ ഇണപ്രാവുകള്‍ പോലെയാണ്‌. 
ഗിലെയാദൂപര്‍വ്ൃതച്ചെരുവിലേക്കു നൃത്തം 
ചെയ്തിറങ്ങുന്ന ആട്ടിന്‍പറ്റംപോലെ, നീണ്ടൊ 
ഴുകുന്നതാണ്‌ നിന്‍െറ മനോഹരമായ കാര്‍ 
കൂന്തല്‍. 

കുളികഴിഞ്ഞെത്തുന്ന പെണ്ണാടിന്‍െറയത്ര 
വെളുത്തതാണ്‌ നിന്‍െറ ദന്തരാജി. അവയെ 
ല്ലാം ഇരട്ടപെറ്റതാണ്‌. അവയ്ക്കൊന്നിനും ഒരു 
കുട്ടിയെപോലും നഷ്ടപ്പെടിട്ടില്ല. 

ഒരു ചെമന്ന പട്ടുനുലുപോലല്ലേ നിന്‍െറ 
അധരം. നിന്‍െറ വായ്‌ മനോഹരമാകുന്നു. മൂടു 
പടത്തിനുള്ളില്‍ നിന്‍െറ ചെന്നിത്തടം രണ്ടു 
മാതളനാരങ്ങാപ്പകുതികള്‍പോലെയാണ്‌. 

ദാവീദിന്റെ ഗോപുരംപോലെ നിന്‍െറ 
കഴുത്ത്‌ നീണ്ടു നേരിയതാണ്‌. ആ ഗോപുരം 
അതിന്‍െറ ഭിത്തിയില്‍ ആയിരം പടച്ചട്ടകള്‍ 
കൊണ്ട്‌, ശക്തരായ പടയാളികളുടെ പടച്ചട്ട 
കള്‍കൊണ്ട്‌ അലങ്കരിക്കുവാനായി നിര്‍മ്മിച്ച 
താണ്‌. 

ട്ലിപ്പിച്ചെടികള്‍ക്ക്‌ി ടയില്‍ മുലയുണ്ണുന്ന ഇര 
ട്ടപ്പേടമാ൯കിടാങ്ങളെപ്പോലെയാണ്‌ നിന്‍െറ 
സ്തനങ്ങള്‍. 





ഉത്തമഗീതം 4:6-5:15 


നിഴലുകള്‍ ഓടിയകലുന്നേരവും പകല്‍ 
ഉനര്‍ദ്ധാശ്വാസം വലിക്കുന്നേരവും മൂരുമലകളി 
ലേക്കും കുന്തുരുക്ക മലകളിലേക്കും ഞാന്‍ 
പോകും. 

എന്‍െറ പ്രിയേ, നീ ആസകലം സുന്ദരിയാ 
ണ്‌. നിന്‍െറ ദേഹത്തിലെങ്ങും ഒരു കളങ്കമില്ല! 

ലെബാനോനില്‍ നിന്നുള്ള മണവാട്ടി, എനി 
ക്കൊപ്പം വരൂ! ലെബാനോനില്‍നിന്ന്‌ എന്നോ 
ടൊപ്പം പോരൂ. അമാനാ മലമേല്‍നിന്നും ശെനീ 
ര്‍മൂടിയില്‍നിന്നും ഹെര്‍മ്മോനില്‍നിന്നും സിം 
ഹങ്ങളുടെ ഗുഹകളില്‍നിന്നും പുള്ളിപ്പുലിക 
ളുടെ കുന്നുകളില്‍നിന്നും നീ പോരുക! 

“എന്റെറ പ്രിയേ, എന്‍െറ മണവാട്ടി, നീ 
എന്നെ വികാരതരളിതനാക്കുന്നു! ഒരൊറ്റ കടക്ക 
ണ്ണേറാല്‍ എന്റെറ ഹൃദയം നീ കവര്‍ന്നുകളഞ്ഞു. 
നിന്‍െറ കഴുത്താഭരണത്തിലെ ഒരൊറ്റ രത്ന 
ത്താല്‍ എന്‍െറ ഹൃദയത്തെ നീ അപഹരിച്ചു. 

10എ ന്‍റെ മണവാട്ടി, എന്‍െറ പ്രിയേ, 
നിന്‍െറ സ്നേഹം എത്ര സുന്ദരമാണന്നോ! 
നിന്‍െറ സ്നേഹം വീഞ്ഞിനേക്കാള്‍ മെച്ചമാ 
ണ്‌. ഏതു സുഗന്ധദ്രവ്യത്തേക്കാളും മെച്ചമാണ്‌ 
നിന്‍െറ പരിമളം. 

1എനന്‍െറ വധൂ, നിന്‍െറ അധരത്തില്‍നിന്ന്‌ 
മധുവൂറുന്നു. നിന്‍െറ നാവിന്‍െറ അടിയില്‍ 
ഇന്നും തേനും പാലും ഒഴുകുന്നു. നിന്‍െറ 
വസ്ത്രങ്ങളുടെ ഗന്ധം പരിമളത്തേക്കാള്‍ ഹൃദ്യ 
മാണ്‌. 

2എനന്‍െറ പ്രിയേ, എന്‍റെ മണവാട്ടീ, നീ 
പൂട്ടിയിടപ്പെട്ട ഉദ്യാനംപോലെ ശുദ്ധയും പൂട്ടി 
യിടപ്പെട്ട ജലാശയം പോലെയും അടച്ചിട്ടി 
രിക്കുന്ന ജലധാരപോലെയും ആണ്‌. 

13നിന്‍െറെ കാലുകള്‍ മാതളനാരങ്ങകളും 
ഇതര വിശിഷ്ടകനികളും നിറഞ്ഞൊരുദ്യാന 
മാണ്‌; 

14മൈലാഞ്ചിയും നാര്‍ദ്ദീനും കുങ്കുമവും സുഗ 
ന്ധ ഈറലും ഏലവും അടങ്ങുന്ന സുഗന്ധ 
ക്കൂട്ടാണ്‌; കുന്തിരുക്കവ്വക്ഷവും മൂരും അകിലും 
തിങ്ങുന്ന ഒരു ഉദ്യാനമാണ്‌ നിന്‍െറ കാലുകള്‍. 

1ലൈബാനോന്‍ മലനിരകളില്‍ നിന്നൊഴുകു 
ന്ന ശുദ്ധജലത്തിന്‍െറ ഒഴുക്കുപോലെയും ഒരു 
ഉദ്യാന ജലധാരപോലെയുമാണു നീ. 

















അവള്‍ പറയുന്നു 
1വടക്ക൯കാറ്റേ ഉണരൂ! തെക്കന്‍കാറ്റേ വരൂ! 
വന്ന്‌ എന്‍െറ ഉദ്യാനത്തില്‍ വീശിയാലും. 
അതിന്‍െറ നറുമണം പരത്തിയാലും. എന്‍െറ 
പ്രിയന്‍ തന്‍െറ പൂന്തോപ്പില്‍ പ്രറേ ശിച്ച്‌ 
അതിലെ മോഹനഫലങ്ങള്‍ ഭക്ഷിക്കട്ടെ. 











അവന്‍ പറയുന്നു 
എന്റെറ പ്രാണസഖീ, എന്‍െറ മണവാട്ടീ, 
ഞാനെനന്‍െറ പൂന്തോപ്പിലേക്കു പ്രവേശിച്ചു 


652 


മുട്ടുന്നത്‌ ഞാന്‍ കേള്‍ക്കുന്നു. “എന്‍െറ പ്രാണ 
പ്രിയേ, എന്‍െറ സ്നേഹമേ, എന്‍റെ ഇണ 
പ്രാവേ, എന്‍െറ കളങ്കമറ്റവളേ, എനിക്കായി 
തുറന്നാലും! മഞ്ഞുതുള്ളികളാല്‍ എന്റെറ ശിര 
സ്സ്‌ കുതിര്‍ന്നിരിക്കുന്നു. നിശയിലെ പുകമ 
ഞ്ഞില്‍ എന്‍െറ തലമുടി നനഞ്ഞിരിക്കുന്നു.” 
ഞാനെന്‍റെ അങ്കി അഴിച്ചു മാറ്റി. ഇനി, 
വീണ്ടുമതണിയാ൯ന്‍ ഞാനാഗ്രഹിക്കുന്നില്ല. 
ശുചിയാക്കപ്പെട്ട എന്‍െറ പാദങ്ങളില്‍ വീണ്ടും 
ചെളി പുരളാ൯ ഞാനാഗ്രഹിക്കുന്നില്ല.” 
4എന്നാലെന്‍െറെ പ്രിയന്‍ വാതില്‍പ്പഴുതി 
ലൂടെ കൈനീട്ടി. എന്‍െറ ഉള്ളം അവനായി 
പരിതപിച്ചു. 
തൂരു പുരണ്ട കൈത്തലമോടെ എന്‍െറ 
പ്രിയനു വാതില്‍ തുറക്കാന്‍ ഞാനെഴുന്നേറ്റു. 
എന്‍െറ വിരലുകളില്‍ നിന്ന്‌ ഇറ്റിറ്റു വീഴുന്ന 
മൂര്‌ വാതില്‍പ്പിടിയില മര്‍ന്നു. 
ഞാനെന്റെ പ്രിയനായി തുറന്നു. പക്ഷേ 
എന്‍െറ പ്രിയന്‍ പിന്തിരിഞ്ഞു പൊയ്ക്കള 
ഞ്ഞു! അവന്‍ വിട്ടുപോയപ്പോള്‍ ഞാന്‍ ഏതാ 
ണ്ടു മരിച്ചു; ഞാനവനായി തെരഞ്ഞുവെങ്കി 
ലും എനിക്കവനെ കണ്ടെത്താനായില്ല; ഞാന 
വനെ വിളിച്ചു- എന്നാലവന്‍ വിളികേട്ടില്ല. 
"കവാത്തു നടത്തുന്ന നഗരകാവല്‍ക്കാര്‍ 
എന്നെ കണ്ടുമുട്ടി. അവരെന്നെ തല്ലി. അവരെ 
ന്നെ മുറിപ്പെടുത്തി. കോട്ടയിലെ കാവല്‍ക്കാര്‍ 
എന്‍െറ മൂടുപടം കവര്‍ന്നു. 
8$യെരുശലേംപുത്രിമാരേ, നിങ്ങളെനെറ പ്രി 
യനെ കാണുകയാണെങ്കില്‍, പ്രേമ പരവശത 
യാല്‍ ഞാന്‍ വിവശയായിരിക്കുന്നുവെന്ന്‌ അവ 
നോടു പറയേണമേ എന്നു നിങ്ങളോടു ഞാന 
പേക്ഷിക്കുന്നു. 


























യെരൂശലേം പുത്രിമാരുടെ 
മറുപടി 
സുന്ദരീ, നിന്‍െറ പ്രിയന്‍ മറ്റു പ്രിയന്മാരില്‍ 
നിന്ന്‌ എങ്ങനെ വൃതൃസ്തനാകും? നിന്‍െറ 
പ്രിയന്‍ മറ്റു പ്രിയന്മാരേക്കാള്‍ മെച്ചമാണോ? 
ഇതു കൊണ്ടൊക്കെയാണോ ഇങ്ങനൊരു വാഗ്‌ 
ദാനം നീ ഞങ്ങളോടാവശ്യപ്പെടുന്നത്‌? 


അവളുടെ മറുപടി 

10എന്‍റെറ പ്രിയന്‍ പതിനായിരങ്ങളുടെ മ 
ദ്ധ്യേയും ഏറെ തെളിഞ്ഞു നിറം പൂണ്ട്‌ വിള 
ങ്ങി നില്‍ക്കും. 

1അവനന്‍െറ ശിരസ്സ്‌ തനിത്തങ്കംപോലെയാ 
ണ്‌. കരിങ്കാക്കയുടേതുപോലെ കറുത്തിരുണ്ട്‌ 
ചുരുണ്ടതാണ്‌ അവന്‍െറ മുടി. 

12അവനന്‍െറെ കണ്ണുകള്‍ അരുവിത്തടത്തിലെ 
പ്രാവുകള്‍പോലെയും പാല്‍ക്കുളത്തിലെ അരി 
പ്രാവുപോലെയും രാകിമിനുക്കിയ രത്നംപോ 
ലെയുമാണ്‌. 























കഴിഞ്ഞു. മൂരും സുഗന്ധദ്രവ്യങ്ങളും ഞാനിതാ 
കൂട്ട വച്ചിരിക്കുന്നു. എന്‍െറ തേനും തേനടയും 
ഞാന്‍ ഭക്ഷിച്ചുകഴിഞ്ഞു. എന്‍െറ വീഞ്ഞും 
പാലും ഞാന്‍ നുകര്‍ന്നു കഴിഞ്ഞു. 


സ്ത്രീകള്‍ പ്രിയന്മാരോട്‌ 
പ്രിയപ്പെട്ട കൂട്ടുകാരേ, തിന്നു! 
സ്നേഹം കൊണ്ടു ലഹരിയിലാകു! 


കുടിക്കൂ! 


അവള്‍ പറയുന്നു 
ഞാനുറങ്ങുമ്പോഴും എന്‍െറ ഹൃദയം ഉണര്‍ 
ന്നിരിക്കുന്നു. എന്‍െറ പ്രിയന്‍ വാതില്‍ക്കല്‍ 


3അവനന്‍്്റെ കവിള്‍ത്തടം സുഗന്ധദ്രവ്യ 
ത്തോട്ടവും പരിമളത്തിനുപയോഗിക്കുന്ന പൂ 
ക്കളും പോലെയാണ്‌. മീറയോലുന്ന ചുവന്ന 
ലിപ്പിപ്പുവുപോലെയാണ്‌ അവന്‍െറ ചുണ്ടു 
കള്‍. 

്രത്നഭരിതമായ സുവര്‍ണ്ണദണ്ഡുപോലെ 
യാണ്‌ അവന്‍െറ കരങ്ങള്‍. ഇന്ദ്രനീലം പതിച്ച, 
മിനുപ്പുള്ള, ആനക്കൊന്പൊത്ത ദേഹമാണവ 
നന്‍റത്‌. 

1ടകനകത്താലത്തിലൂറപ്പിച്ച വെണ്ണക്കല്‍ 
സ്തംഭങ്ങള്‍പോലെയാണ്‌ അവന്‍െറ കാലു 
കള്‍. ലെബാനോനിലെ അതിവിശിഷ്ടമായ 














653 


ദേവദാരുപോലെ നീണ്ടുയര്‍ന്നാണ്‌ അവന്‍െറ 
നില്‍പ്പ്‌! 

1അത്തെ, യെരുശലേംപുത്രിമാരേ, എന്‍െറ 
പ്രിയനാണ്‌ ഏറ്റവും അഭികാമ്യന്‍. എല്ലാറ്റി 
നേയുംകാള്‍ മധുരം കിനിക്കുന്നതാണ്‌ അവ 
ന്‍െറ വായ്‌. അതാണെനന്‍െറ പ്രിയന്‍, എന്‍െറ 
പ്രിയതമന്‍. 








യെരൂശലേം പുത്രിമാര്‍ അവളോട്‌ 
സുമുഖീ, നിന്‍െറ പ്രിയന്‍ എങ്ങു പോയി? 
ഏതു വഴിയേയാണു നിന്‍െറ പ്രിയന്‍ 
പോയത്‌? ഞങ്ങളോടു പറയൂ, അവനായുള്ള 
തെരച്ചിലില്‍ ഞങ്ങള്‍ നിന്നെ സഹായിക്കാം. 


അവളുടെ മറുപടി 


ഉത്തമഗീതം 5:16-8:1 


യെരൂശലേം പുത്രിമാര്‍ വിളിക്കുന്നു 
മശൂലേംകാരീ, മടങ്ങിവരൂ, മടങ്ങിവരൂ! മട 
ങ്ങിവരൂ! ഞങ്ങള്‍ നിന്നെയൊന്നു കാണട്ടെ. 
മഹനയീം നൃത്തമാടും ശൂലേംകാരിയെ നിങ്ങ 

ളെന്തിനാണ്‌ അന്ധാളിച്ചു നോക്കുന്നത്‌? 


അവന്‍ അവളുടെ സനന്ദ 
ര്യത്തെ വാഴ്ത്തുന്നു 

രാജകുമാരീ, ആ പാദുകങ്ങളില്‍ നിന്‍െറ 

പാദം എത്ര മനോഹരം. ഒരു കലാകാരന്‍ 
ഒരുക്കൂട്ടിയ ആഭരണം പോലെ വളവൊത്ത 
താണ്‌ നിന്‍െറ ഉരരുക്കള്‍. 

വ്ൃത്തമൊത്തൊരു പാനപാത്രമാണ്‌ നിന്‍െറ 
നാഭി; അതിലൊരിക്കലും വീഞ്ഞ്‌ ഒഴിയാതിരി 
ക്കട്ടെ. ലില്ലിപ്പൂക്കള്‍ അതിരിട്ട ഗോതമ്പു കൂന 





2എനന്‍െറ പ്രിയന്‍, അവന്‍െറ പൂങ്കാവിലേക്ക്‌ 
സുഗന്ധദ്രവ്യപ്പൂന്തടത്തിലേക്ക്‌ ഇറങ്ങിപ്പോ 
യി. ഉദ്യാനത്തില്‍ മേയ്ക്കാനും ലില്ലിപ്പൂക്കള്‍ 
ശേഖരിക്കാനും അവന്‍ പോയി. 

ഞാനെന്‍റെ പ്രിയനുള്ളതും എന്‍െറ 
പ്രിയന്‍ എനിക്കുള്ളതുമാണ്‌. ലില്ലിപ്പൂക്കള്‍ക്കി 
ടയില്‍ മേയിക്കുന്നവനാണ്‌ അവന്‍. 





അവന്‍ അവളോട്‌ 

4൭നന്‍െറ പ്രിയേ, നീ തിര്‍സ്റാപോലെ സുന്ദ 
രിയും യെരൂശലേംപോലെ പ്രസന്നയുമാണ്‌. 
ദുര്‍ഗ്ഗമങ്ങളായ ആ പടുണങ്ങള്‍പോലെ ഭയാന 
കവുമാണ്‌. 

എന്നെ നോക്കരുത്‌! നിന്‍െറ കണ്ണൂകള്‍ 
എന്നെ വല്ലാതെ ഉത്തേജിപ്പിക്കുന്നു! ഗിലെ 
യാദ്പര്‍വ്വതച്ചെരുവിലേക്കു നൃത്തം ചെയ്തിറ 
ങ്ങുന്ന ആട്ടിന്‍പറ്റം പോലെ നീണ്ട്‌ ഒഴുകുന്നതാ 
ണ്‌ നിന്‍െറ കാര്‍കൂന്തല്‍. 

കുളികഴിഞ്ഞെത്തുന്ന പെണ്റാടിന്‍െറ അത്ര 
വെളുത്തതാണ്‌ നിന്‍െറ ദന്തനിര. അവയെല്ലാം 
ഇരട്ടപെറ്റു. അവയിലൊന്നിനും ഒരു കുഞ്ഞി 
നെപ്പോലും നഷ്‌ടപ്പെടുിട്ടില്ല. 

മൂടുപടത്തിനുള്ളില്‍ നിന്‍െറ ചെന്നിത്തടം 
രണ്ടു കഷണം മാതളനാരങ്ങാപോലെയാണ്‌. 

അറുപതു രാജ്ഞിമാരും എണ്‍പതു വെപ്പാ 








പോലെയാണു നിന്‍െറ ഉദരം. 

പേടമാന്‍െറ ഇരടുക്കിടാങ്ങള്‍പോലെയാണു 
നിന്‍െറ സ്തനങ്ങള്‍. 

നിന്‍െറ കണ്ഠമൊരു ദന്തഗോപുരം. ഹെശ്‌ 
ബോനിലെ ബാത്ത്‌ റബ്ബീം കവാടത്തിനരികി 
ലെ കുളങ്ങള്‍പോലെയാണു നിന്‍െറ കണ്ണു 
കള്‍. ദമ്മശേക്കിലേക്കു മിഴിനട്ടു നില്‍ക്കുന്ന 
ലെബാനോന്‍ ഗോപുരം പോലാണു നിന്‍െറ 
നാസിക. 

നിന്‍െറ ശിരസ്സ്‌ കര്‍മ്മേല്‍മലപോലെയും 
തലമുടി പട്ടുപോലെയുമാണ്‌. നിന്‍െറ 
നീണ്ടൊഴുകുന്ന തലമുടി ഒരു രാജാവിനെപ്പോ 
ലും പിടികൂടും! 

സൂഭഗയും ശാലീനയും സുന്ദരിയും 
ഹൃദയഹാരിണിയുമായ യുവതിയാണു നീ! 

"നീ ഈന്തപ്പനപോലെ ഉയരമുള്ളവളാണ്‌. 
ആ മരത്തിലെ പഴക്കൂലക്കൂട്ടം പോലെയാണു 
നിന്‍െറ മുലകള്‍. 

8ആ മരത്തില്‍ കയറി അതിന്‍െറ ചില്ലകളില്‍ 
പിടിക്കുവാന്‍ എനിക്കിഷ്ടമുണ്ട്‌. നിന്‍െറ മാറി 
ടം മുന്തിരിക്കുലകള്‍ പോലെയും നിന്‍െറ 
നിശ്വാസത്തിന്‍െറ ഗന്ധം ആപ്പിളിനന്‍േറതു 
പോലെയുമാകട്ടെ. 

നിന്‍െറ വായ്‌ ഏറ്റവും നല്ല വീഞ്ഞു പോ 
ലെ, എന്റെറ സ്നേഹത്തിനു നേരെ ഒഴുകുന്ന, 

















ട്ടിമാരും എണ്ണമറ്റ തരുണികളും ഉണ്ടായിരിക്കാം, 

“എന്നാല്‍ എനിക്കായി ഒരുവള്‍ മാത്രം, 
എന്‍െറ മാടപ്രാവ്‌. എന്‍െറ കളങ്കമറ്റവള്‍. അവ 
ളുടെ അമ്മയുടെ ചെല്ലക്കൂട്ടി അവളാണ്‌. അമ്മ 
യുടെ ഓമനയാണവള്‍. അവളെക്കണ്ടിട്ട തരു 
ണികള്‍ വാഴ്ത്തി. തോഴിമാരും രാജ്ഞിമാരും 
പോലും അവളെ വാഴ്ത്തി. 





കന്യകമാര്‍ അവളെ വാഴ്ത്തുന്നു 
10ആരാണാ കന്യക? പ്രഭാതം പോലവള്‍ 
വിളങ്ങുന്നു. ചന്ദ്രനോടൊപ്പം മനോഹരി. സൂ 
ര്യനെപ്പോലെ പ്രശോഭിതയും ആകാശത്തിലെ 


ഉറങ്ങുന്നവനന്‍െറെ ചുണ്ടിലേക്കു മെല്ലെ ഒലിച്ചി 
റങ്ങുന്ന, വീഞ്ഞുപോലെയാകട്ടെ. 





അവള്‍ അവനോടു സംസാരിക്കുന്നു 

10ഞാ൯ എന്‍െറ പ്രിയനുള്ളതാണെന്നു മാത്ര 
മല്ല അവനെന്നെ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. 

1വരൂ, പ്രിയാ, നമുക്കു പാടങ്ങളിലേക്കിറ 
ങ്ങി ഗ്രാമങ്ങളില്‍ രാപാര്‍ക്കാം. 

നമുക്ക്‌, അതിരാവിലെയുണര്‍ന്ന്‌ മുന്തിരി 
ത്തോപ്പിലേക്കുപോയി മുന്തിരികള്‍ മൊട്ടിട്ടോ 
യെന്നും പൂക്കള്‍ വിടര്‍ന്നു വോയെന്നും മാത 
ഒനാരകങ്ങള്‍ പൂവിട്ടോയെന്നും നോക്കാം. 
അവിടെവച്ച്‌ ഞാനെന്‍റെ സ്നേഹം നിനക്കു 








സൈന്യങ്ങളെപ്പോലെ ഭയങ്കരത്വവും ഉള്ളവളാ 
ണവള്‍. 


അവള്‍ പറയുന്നു 

വരാന്‍ ബദാം ഉപവനങ്ങളിലേക്ക്‌ ഇറങ്ങി 
ച്ചെന്നു; താഴ്വാരങ്ങളുടെ ഫലങ്ങള്‍ കാണാന്‍; 
മുന്തിരിവള്ളികള്‍ മൊട്ടിട്ടോയെന്നു കാണാന്‍; 
മാതളനാരകങ്ങള്‍ പൂവിട്ടോ എന്നറിയാന്‍. 

12രാജവ്ൃന്ദത്തിന്‍റെറ തേരുകളിലെന്നെ, ഞാന 
റിയുന്നതിനുമുന്വേ തന്നെ, എന്‍െറ മനം പ്രതി 
ഷ്ഠിച്ചു. 


തരും. 
13നമ്മുടെ വാതില്‍പ്പുറത്ത്‌ ദൂതായിയുടെയും 
എല്ലാത്തരം സുന്ദരപുഷ്പങ്ങളുടെയും സുഗ 
ന്ധമുയരുന്നില്ലേ! അതെ, പ്രസന്നമായ പല 
കാര്യങ്ങളും, പഴയതും പുതിയതും, ഞാന്‍ നിന 
ക്കായി ഒരുക്കിയിരിക്കുന്നു പ്രിയാ! 

നീ, എന്‍െറ അമ്മയുടെ മുലയുണ്ണുന്ന, 

എന്‍റെ കുഞ്ഞുസഹോദരനായിരുന്നു 
എങ്കില്‍, നിന്നെ പുറത്തുവച്ചു കാണുമെങ്കില്‍, 
ഒരു കുറ്റ മെന്ന്‌ ആരെക്കൊണ്ടും പറയിക്കാതെ 
എനിക്കു നിന്നെ ചുംബിക്കാമായിരുന്നു, എന്നു 








ഉത്തമഗീതം 8:2-14 


ഞാനാശിക്കുന്നു! 2എന്‍െറെ അമ്മയുടെ വീട്ടി 
ലേക്ക്‌, അവളെന്നെ പഠിപ്പിച്ചിരുന്ന അറയ്ക്ക 
കത്തേക്ക്‌ ഞാന്‍ നിന്നെ ആനയിക്കും. എന്‍െറ 
മാതളനാരകത്തില്‍നിന്നും പിഴിഞ്ഞെടുത്ത, 
സുഗന്ധദ്രവ്യം ചേര്‍ത്ത വീഞ്ഞ്‌ നിനക്കു ഞാന്‍ 
തരും. 





അവള്‍ യെരുശലേം പുത്രിമാരോട്‌ 
അവന്‍റെ വലതുകരം എന്നെ പുണരും. ഇട 
തുകരം എന്‍െറ തലയ്ക്കടിയിലു മാകും. 
“ഞാന്‍ തയ്യാറാകുന്നതിനുമുന്‍പേ സ്നേ 
ഹത്തെ തട്ടിയുണര്‍ത്തി വിടില്ലെന്ന്‌ എനിക്കു 
വാക്കുതരണമേയെന്ന്‌ യെരൂശലേം പുത്രിമാരേ 
നിങ്ങളോടു ഞാന്‍ യാചിക്കുന്നു. 





യെരൂശലേം പുത്രിമാര്‍ 
തന്‍െറ പ്രിയനെ ചാരിക്കൊണ്ട്‌, മരുഭൂമി 
യില്‍ നിന്നുവരുന്ന ഇവളാരാണ്‌? 


അവള്‍ അവനോട്‌ 

നിന്‍െറ അമ്മ നിന്നെ സംവഹിച്ച, നിന്നെ 
പ്രസവിച്ച, ആപ്പിള്‍മരച്ചോട്ടില്‍ നിന്നെ ഞാന്‍ 
ഉണര്‍ത്തി. 

ഹൃദയത്തിനുമീതേ നീ ധരിച്ചിരിക്കുന്ന മുദ്ര 
പോലെ, കരത്തില്‍ നീ അണിഞ്ഞിരിക്കുന്ന 
മുദ്രമോതിരം പോലെ, നിന്‍െറ ഹൃദയത്തോട്‌ 
അത്ര അടുത്ത്‌, എന്നെ നീ സൂക്ഷിക്കില്ലേ. 
സ്നേഹം മരണത്തിനൊപ്പം ശക്തമാണ്‌. വികാ 
രാവേശം കല്പറയെപോലെ ബലവത്താണ്‌. 
അതിന്‍െറ പൊരികള്‍ ഒരു ജ്വാലയായും പി 
ന്നീട്‌ ഒരു കൊടുംതീയായും വളരുന്നു! 

പ്രളയത്തിന്‌ ആ സ്നേഹത്തെ കെടുത്താ 
നാവില്ല. നദികള്‍ക്ക്‌ സ്നേഹത്തെ ആഴ്ത്താ 
നും കഴിയില്ല. തന്‍െറ സര്‍വ്വസ്വവും സ്നേഹ 
ത്തിനായി നല്‍കുന്ന പുരുഷനെ ജനങ്ങള്‍ 
നിന്ദിക്കുമോ? 








അവളുടെ സഹോദരന്മാര്‍ പറയുന്നു 
ഞങ്ങള്‍ക്കൊരു കുഞ്ഞു പെങ്ങളുണ്ട്‌ അവ 
ളുടെ മാറിടം ഇതുവരെയും വളര്‍ന്നിട്ടില്ല. ഒരു 


654 


പുരുഷന്‍ അവളെ വിവാഹം ചെയ്യാന്‍ വരു 
മ്പോള്‍, അവള്‍ക്കുവേണ്ടി ഞങ്ങള്‍ക്കെന്തു 
ചെയ്യാന്‍ പറ്റും. 

അവള്‍ ഒരു മതിലായിരുന്നുവെങ്കില്‍, വെള്ളി 
ത്താങ്ങുകള്‍ അവള്‍ക്കു ചുറ്റും ഉയര്‍ത്താമായി 
രുന്നു. അവളൊരു വാതിലായിരുന്നുവെങ്കില്‍ 
അവള്‍ക്കുചുറ്റും ദേവദാരുപ്പലകകൊണ്ടു പൊ 
തിയാമായിരുന്നു. 


സഹോദരന്മാര്‍ക്ക്‌ അവള്‍ ഉത്തരം 
നല്‍കുന്നു 
10ഞാനൊരു കോട്ടയാണ്‌. എന്‍െറ സ്തന 
ങ്ങള്‍ എന്‍റെ ഗോപുരവും. അവന്‍െറ കണ്ണുക 
ളില്‍ സംതൃപ്തിയും സമാധാനവും വിളങ്ങു 
ന്നതു ഞാന്‍ കണ്ടു. 


അവന്‍ പറയുന്നു 

1ബാല്‍ഹാമോനില്‍, ശലോമോനൊരു മുന്തി 
രിത്തോപ്പുണ്ടായിരുന്നു. മുന്തിരിപ്പാടങ്ങളുടെ 
ചുമതലയ്ക്കായി അവന്‍ പുരുഷന്മാരെ നിയോ 
ഗിച്ചു. ഓരോരുത്തരും ആയിരം വെള്ളിനാണയ 
ത്തിന്‍െറ മൂല്യമുള്ള മുന്തിരി കൊണ്ടുവന്നു. 

ശലോമോനേ, ആയിരം വെള്ളിനാണയ 
ങ്ങളും നിനക്കു സൂക്ഷിക്കാം. ഇരുന്നൂറു വെള്ളി 
നാണയങ്ങള്‍, മുന്തിരി കൊണ്ടുവന്ന ഓരോ 
രൂത്തനും കൊടുക്കൂ. എന്നാല്‍ എന്‍െറ സ്വന്തം 
മുന്തിരിപ്പാടങ്ങള്‍ ഞാന്‍ തീര്‍ച്ചയായും സൂക്ഷി 
യ്ക്കും! 





അവന്‍ അവളോടു പറയുന്നു 
13നീ ഉദ്യാനത്തിലിരിക്കെ, നിന്‍െറ സ്വരത്തി 
നായി സുഹൃത്തുക്കള്‍ ആകാംഷയോടെ കാത്തി 
രിക്കുന്നു. ഞാനും കൂടി അതു കേള്‍ക്കട്ടെ! 


അവള്‍ പറയുന്നു 
14എനന്‍െറ പ്രിയാ, വേഗമാവട്ടെ. കലമാ൯കു 
ട്ടിയേപ്പോലെയോ ചെറു പേടമാനിനേപ്പോ 
ലെയോ സുഗന്ധദ്രവ്യമലനിരകളിലേക്കു 
പായുക! 





65S 


യെശയ്യാവ്‌ 


ആമോസിനന്‍െറ പുത്രനായ യെശയ്യാവിന്‍െറ 
fee See യെഹൂദയ്ക്കും യെരൂശലേമി 
നും സംഭവിക്കാന്‍പോകുന്ന കാര്യങ്ങള്‍ ദൈവം 
യെശയ്യാവിനു കാട്ടിക്കൊടുത്തു. ഉസ്സീയാവ്‌, 
യോഥാം, ആഹാസ്‌, യെഹിസ്കീയാവ്‌ എന്നി 
വര്‍ യെഹൂദയിലെ രാജാക്കന്മാരായിരുന്ന കാല 
ത്താണ്‌ യെശയ്യാവ്‌ ഇക്കാര്യങ്ങളൊക്കെ ദര്‍ശി 


ച്ചത്‌. 








തന്‍െറ ജനത്തിനെതിരെ ദൈവ 
ത്തിന്‍െറ വ്യവഹാരം 

സ്വര്‍ഗ്ഗുമേ, ഭൂമിയേ, യഹോവയ്ക്കു ചെവി 
കൊടുക്കുക! യഹോവ പറയുന്നു, 

“എന്‍െറ മക്കളെ ഞാ൯ ഉയര്‍ത്തി. എനെറെ 
മക്കളെ ഞാന്‍ പോറ്റിവളര്‍ത്തി. പക്ഷേ എന്‍െറ 
മക്കള്‍ എനിക്കെതിരായി. 

പശു അതിന്‍െറ യജമാനനെ അറിയുന്നു. 
കഴുത തന്‍െറ യജമാനന്‍ തന്നെ പോറ്റുന്ന 
ഇടം അറിയുന്നു. പക്ഷേ യിസ്രായേല്‍ജനത 
എന്നെ അറിയുന്നില്ല. എന്‍െറ ജനം മനസ്സിലാ 
ക്കുന്നില്ല.” 

യിസ്രായേല്‍രാഷ്ട്രം അപരാധങ്ങള്‍ കൊ 
ണ്ടു നിറഞ്ഞിരിക്കുന്നു. അവര്‍ ചുമക്കേണ്ടതായ 
അമിതഭാരം പോലെയാണ്‌ അവരുടെ പാപ 
ങ്ങള്‍. ദുഷ്ടകുടുംബങ്ങളില്‍ നിന്നുള്ള ചീത്ത 
ക്കുട്ടി കളെപ്പോലെയാണവര്‍. അവര്‍ യഹോവ 
യെ വിട്ടു. യിസ്രായേലിന്‍െറ വിശുദ്ധനായ 
വനെ (ദൈവം) അവര്‍ അപമാനിച്ചു. അവര്‍ 
അവനെ വിട്ടുപോകുകയും അപരിചിതനെ 
പ്പോലെ പെരുമാറുകയും ചെയ്തു. 

ദൈവം പറയുന്നു, “ഞാനെന്തിനു നിങ്ങളെ 
തുടര്‍ന്നും ശിക്ഷിക്കണം? നിങ്ങളെ ഞാന്‍ ശി 
ക്ഷിച്ചു, പക്ഷേ നിങ്ങള്‍ക്കു മാറ്റമൊന്നുമുണ്ടാ 
യില്ല. നീ എനിക്കെതിരെ കലാപം കൂട്ടിക്കൊ 
ണ്ടേയിരിക്കുന്നു. ഇപ്പോള്‍ എല്ലാതലയും എല്ലാ 
ഹൃദയവും രോഗാതുരമായിരിക്കുന്നു. നിങ്ങ 
ളുടെ കാലടിമുതല്‍ ശിരസ്ണുവരെ ശരീരത്തി 
ന്‍െറ എല്ലാ ഭാഗത്തും മുറിവുകളും തുറന്ന 
വടുക്കളും നിറഞ്ഞിരിക്കുന്നു. നിങ്ങള്‍ സ്വന്തം 
വടുക്കളെ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളുടെ മുറിവു 
കള്‍ വൃത്തിയാക്കുകയോ മൂടിക്കെട്ടുകയോ 
ചെയ്തിട്ടില്ല. 

നിങ്ങളുടെ നാട്‌ തി നിങ്ങ 
ളുടെ നഗരങ്ങള്‍ അഗ്നിയാൽ നശിപ്പിക്ക 
പ്ലെട്ടിരിക്കുന്നു. ശത്രുക്കള്‍ നിങ്ങളുടെ ഭൂമി കൈ 
യടക്കിയിരിക്കുന്നു. സൈന്യത്താല്‍ നശിപ്പി 
ക്കപ്പെട്ട രാജ്യംപോലെ നിന്‍െറ ദേശം നശിപ്പി 
ക്കപ്പെട്ടിരിക്കുന്നു. 8സ്റീയോനിനന്‍െറ പുത്രി (യെ 
രൂശലേം) മുന്തിരിത്തോപ്പില്‍ ഉപേക്ഷിക്കപ്പെട്ട 
ശൂന്യമായ ഒരു കൂടാരംപോലെയാണിപ്പോള്‍. 
വെള്ളരിക്കണ്ടത്തില്‍ ഉപേക്ഷിക്കപ്പെട്ട പഴ 
യൊരു വീടുപോലെയും ശത്രുക്കള്‍ തോല്വി 
ച്ച ഒരു നഗരംപോലെയുമാണ്‌ ഇത്‌.” ഇതു 
സത്യമാണെങ്കിലും അവിടെ വസിക്കാന്‍ സര്‍ 
വൃശക്തനായ യഹോവ ചിലരെ അനുവദിച്ചു. 

















സൊദോം, ഗൊമോരാ നഗരങ്ങള്‍ പോലെ 
നമ്മള്‍ പൂര്‍ണ്ണമായും നശിപ്പിക്കപ്പെട്ടില്പ. 


സത്യമായ ശുശ്രൂഷ ദൈവം ആഗ്രഹിക്കുന്നു 

10സൊദോമിലെ നേതാക്കളേ, യഹോവയു 
ടെ സന്ദേശത്തിനു കാതോര്‍ത്താലും! ഗൊമോ 
രായിലെ ജനമേ ദൈവത്തിന്‍റെ ഉപദേശങ്ങ 
ള്‍ക്കു ചെവിയോര്‍ത്താലും! 1ദൈവം പറയു 
ന്നു, “നിങ്ങളെന്തിനാണ്‌ ഈ ബലികളെല്ലാം 
എനിക്കു തന്നുകൊണ്ടേയിരിക്കുന്നത്‌? ആടുകളു 
ടെയും കാളക്കൊഴുപ്പിനന്‍െറയും കുഞ്ഞാടുകളു 
ടെയും ബലികള്‍ എനിക്കു വേണ്ടത്ര ലഭിച്ചു 
കഴിഞ്ഞു. 12നിങ്ങള്‍ എന്നെ കാണാന്‍ വരു 
മ്പോള്‍ എന്‍െറ മുറ്റത്തുള്ള എല്ലാറ്റിന്‍െറയും 
മേല്‍കൂടി നടക്കുന്നു. ഇങ്ങനെ ചെയ്യാന്‍ ആരാ 
ണു നിങ്ങളോടു പറഞ്ഞത്‌? 

13“നിഷ്ഫലമായ ബലികള്‍ എനിക്കിനി 
ee oe നിങ്ങളെനിക്കു നല്‍കുന്ന ധൂപ 
ബലി ഞാന്‍ വെറുക്കുന്നു. അമാവാസി, ശബ്ദ 
ത്ത്‌, മറ്റാഘോഷവേളകള്‍ എന്നിങ്ങനെ പല 
പ്പോഴായി നിങ്ങള്‍ നടത്തുന്ന വിരുന്നുകള്‍ 
ഞാന്‍ വെറുക്കുന്നു. വിശുദ്ധസമ്മേളനങ്ങളില്‍ 
നിങ്ങള്‍ നടത്തുന്ന തിന്മകള്‍ ഞാന്‍ വെറുക്കു 
ന്നു. നിങ്ങളുടെ പ്രതിമാസ യോഗങ്ങളെയും 
സഭകളെയും ഞാന്‍ പൂര്‍ണ്ണമനസ്താലെ വെറു 
ക്കുന്നു. ഈ യോഗങ്ങള്‍ എനിക്കു മഹാഭാരം 
പോലെയായിത്തീരുന്നു. ആ ഭാരങ്ങള്‍ താങ്ങി 
ഞാന്‍ ക്ഷീണിതനായിരിക്കുന്നു. 

15“നിങ്ങളെന്നോടു പ്രാര്‍ത്ഥിക്കുവാന്‍ കൈക 
ളുയര്‍ത്തും പക്ഷേ ഞാനതു ശ്രദ്ധിക്കുകയില്ല. 
നിങ്ങള്‍ കൂടുതല്‍ കൂടൂതല്‍ പ്രാര്‍ത്ഥിക്കും- 
പക്ഷേ നിങ്ങളെ ഞാന്‍ ചെവിക്കൊള്ളു കയില്ല. 
എന്തുകൊണ്ടെന്നാല്‍ നിങ്ങളുടെ കൈകള്‍ 
രക്തം പുരണ്ടതാണ്‌. 

16“നിങ്ങളെ ശുദ്ധീകരിപ്പാ൯ സ്വയം ശുദ്ധിവ 
രുത്തുക. നിങ്ങളുടെ ദുഷ്പ്രവൃത്തികള്‍ അവ 
സാനിപ്പിക്കുക. ആ തിന്മകള്‍ കാണാന്‍ എനി 
കില തെറ്റു ചെയുന്നതവസാനി പ്പിക്കു 
ക! 17നന്മകള്‍ ചെയ്യാന്‍ പഠിക്കുക. അന്യരോടു 
നീതി പാലിക്കുക. അന്യരെ വേദനിപ്പിക്കുന്ന 
വരെ ശിക്ഷിക്കുക. അനാഥക്കുട്ടികളെയും വിധ 
വകളെയും സഹായിക്കുക.” 

18“യഹോവ പറയുന്നു, “വരൂ, നമുക്കിതൊ 
ക്കെ ചര്‍ച്ച ചെയാം. നിങ്ങളുടെ പാപങ്ങള്‍ 
ചുവപ്പു വസ്ത്രം പോലെ ചുവന്നിരിക്കുന്നു. 
എന്നാലതു കഴുകിക്കളഞ്ഞ്‌ നിങ്ങള്‍ക്കു തൂമ 
ഞ്ഞുപോലെ വെളുക്കാം. നിങ്ങളുടെ പാപ 
ങ്ങള്‍ ചുവന്നതാകുന്നു. എന്നാല്‍ നിങ്ങള്‍ക്ക്‌ 
കമ്പിളിപോലെ വെളുക്കാനാകും. 

19“ഞാന്‍ പറയുന്ന കാര്യങ്ങള്‍ ശ്രദ്ധിച്ചാല്‍, 
നിങ്ങള്‍ക്ക്‌ ഈ ദേശത്തുനിന്ന്‌ ഒരുപാടു നന്മ 
കള്‍ ലഭിക്കും. 22എന്നാല്‍ ശ്രവിക്കാന്‍ കൂട്ടാക്കാ 
തിരുന്നാല്‍, നിങ്ങളെനിക്കെതിരാകുന്നു. ശത്രു 
ക്കള്‍ നിങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും.” 

യഹോവ നേരിട്ടു പറഞ്ഞതാണിതൊക്കെ. 























യെശയ്യാവ്‌ 1:21-2:15 


യെരൂശലേം ദൈവത്തോടു 
വിശ്വസ്തത പുലര്‍ത്തുന്നില്ല 

മിദൈവം പറയുന്നു, “യെരൂശലേമിനെ നോ 
ക്കുക. എന്നില്‍ വിശ്വസിക്കുകയും അനുഗമിക്കു 
കയും ചെയ്തവളായിരുന്നു അവള്‍. എന്താണ്‌ 
അവളെ ഒരു വേശ്യയെപ്പോലെ ആക്കിത്തീര്‍ 
ത്തത്‌? അവളിപ്പോള്‍ എന്നെ പിന്തുടരുന്നില്ല. 
യെരൂശലേമില്‍ നീതി നിറയണം. യെരൂശലേം 
കാര്‍ ദൈവേച്ഛയ്ക്കൊത്തു ജീവിക്കണം. 
എന്നാലിപ്പോള്‍ കൊലയാളികളാണിവിടെ 
വസിക്കുന്നത്‌. 

22“നന്മ വെള്ളിപോലെയാകുന്നു. എന്നാല്‍ 
നിങ്ങളുടെ വെള്ളി നിഷ്പ്രയോജനമായിരിക്കു 
ന്നു. നിങ്ങളുടെ വീഞ്ഞ്‌ (നന്മ) വെള്ളവുമായി 
ക്കലര്‍ന്ന്‌ നിര്‍വ്വീര്യമായിരിക്കുന്നു. 23നിങ്ങളുടെ 
ഭരണാധിപന്മാര്‍ നിഷേധികളും കള്ളന്മാരും 
ദുഷ്ടന്മാരുമായി ചങ്ങാത്തത്തിലുമാണ്‌. നിങ്ങ 
ളുടെ ഭരണാധിപന്മാരെല്ലാവരും തിന്മകള്‍ 
ചെയ്യാന്‍ കൈക്കൂലി വാങ്ങുന്നു. ജനത്തെ 
വഞ്ചിക്കാന്‍ ഭരണാധിപന്മാരെല്ലാം പണം വാ 
ങ്ങുന്നു. അനാഥക്കുട്ടികളെ രക്ഷിക്കാന്‍ അവര്‍ 
ശ്രമിക്കുന്നില്ല. വിധവകളുടെ ആവശ്യങ്ങളന്വേ 
ഷിക്കാനും അവര്‍ തയ്യാറാകുന്നില്ല.” 

24ഇതെല്പാം കൊണ്ട്‌, യജമാനന്‍, സര്‍വ്വശക്ത 
നായ യഹോവ, യിസ്രായേലിന്‍െറ പ്രതാപ 
വാന്‍ പറയുന്നു, “എന്‍െറ ശത്രുക്കളേ, നിങ്ങളെ 
ഞാന്‍ ശിക്ഷിക്കും. നിങ്ങളിനിയെനിക്കു പ്രശ്ന 
ങ്ങളുണ്ടാക്കുകയില്ല. വെള്ളി ശുദ്ധമാക്കാന്‍ 
മനുഷ്യര്‍ ക്ഷാരജലം ഉപയോഗിക്കുന്നു. അങ്ങ 
നെ നിങ്ങളുടെ തെറ്റുകളെ ഞാന്‍ ഇല്ലാതാക്കും. 
നിങ്ങളിലെ വിലകെട്ട കാര്യങ്ങള്‍ നിങ്ങളില്‍ 
നിന്നും ഞാനെടുക്കും. 2ആരംഭത്തില്‍ ഉണ്ടാ 
യിരുന്നതുപോലുള്ള ന്യായാധിപന്മാരെ ഞാന്‍ 
നിങ്ങള്‍ക്കായി തിരികെ കൊണ്ടുവരും. പഴയ 
കാലത്തെ ഉപദേഷ്ടാക്കളെപ്പോലാകും നിങ്ങ 
ളുടെ ഉപദേഷ്ടാക്കള്‍. അപ്പോള്‍ നിങ്ങള്‍ “നല്ല 
തും വിശ്വസ്തവുമായ നഗരം” എന്നു വിളിക്ക 
പ്പെടും.” 

27ദൈവം നല്ലവനും നേരു പ്രവര്‍ത്തിക്കുന്നവ 
നുമാകുന്നു. അതിനാലവ൯ സീയോനിനെയും 
അവനിലേക്കു മടങ്ങിയെത്തിയവരെയും രക്ഷ 
പ്പെടുത്തും. എന്നാല്‍ യഹോവയെ അനുഗമി 
ക്കാത്തവരായ എല്ലാ കുറ്റവാളികളും പാപിക 
ളും നശിപ്പിക്കപ്പെടും. 

29നിങ്ങള്‍ ആരാധനയ്ക്കായി തെരഞ്ഞെടു 
ത്ത ഓക്കുമരങ്ങളെയും വിശിഷ്ട ഉദ്യാനങ്ങളെ 
യും ചൊല്ലി ഭാവിയില്‍ മനുഷ്യന്‍ ലജ്ജിക്കും. 
30അങ്ങനെ സംഭവിക്കുന്നതെന്തു കൊണ്ടെ 
ന്നാല്‍, നിങ്ങള്‍ ഉണങ്ങുന്ന ഇലകളുള്ള ഓക്കു 
മരങ്ങള്‍ പോലെയാകും. വറ്റിവരണ്ടു നശിക്കു 
ന്ന പൂന്തോപ്പുപോലെയാകും നിങ്ങളുടെ ജനം. 
31ബലവാന്മാര്‍ ഉണങ്ങിവരണ്ട ചുള്ളിക്കമ്പുകള്‍ 
പോലെയാകും. അവരുടെ പ്രവൃത്തികള്‍ തീ 
കത്തിക്കാന്‍ മതിയായ തീപ്പൊരിപോലെയാ 
കും. ബലവാന്മാരും അവരുടെ പ്രവൃത്തികളും 
കത്തിക്കരിയാ൯ തുടങ്ങും. ആ തീയണയ്ക്കാന്‍ 
ആര്‍ക്കും കഴിയുകയുമില്ല. 

ആമോസിനെെറ പുത്രനായ യെശയ്യാവ്‌ യെ 

ഹൂദയെയും യെരൂശലേമിനെയും കുറിച്ചു 
ള്ള ഈ സന്ദേശം കണ്ടു. 

2അന്ത്യദിനങ്ങളില്‍, യഹോവയുടെ ആലയ 





























656 


അങ്ങോട്ട്‌ സ്ഥിരമായി ജനപ്രവാഹമുണ്ടാകും. 
അനേകംപേര്‍ അങ്ങോട്ടു പോകും. അവര്‍ പറ 
യും, “വരൂ! നമുക്കു യഹോവയുടെ പര്‍വ്വതത്തി 
ലേക്കു കയറാം. യാക്കോബിന്‍റെ ദൈവത്തി 
ന്‍െറ ആലയത്തിലേക്കു നമുക്കു കയറിപ്പോ 
കാം. അപ്പോള്‍ ദൈവം ജീവിതത്തിലെ തന്‍െറ 
മാര്‍ഗ്ഗം നമ്മെ പഠിപ്പിക്കും. നമ്മള്‍ അവനെ 
പിന്തുടരുകയും ചെയ്യും.” 

ദൈവത്തില്‍ നിന്നുള്ള ഉപദേശങ്ങള്‍ - 
യഹോവയുടെ സന്ദേശം-യെരൂശലേമിലെ 
സീയോന്‍പര്‍വ്വതത്തിലാരംഭിക്കുകയും ലോകം 
മുഴുവനും ഇറങ്ങിച്ചെല്പുകയും ചെയ്യും. അ 
പ്പോള്‍ ദൈവം എല്ലാ രാഷ്ട്രങ്ങള്‍ക്കും ഒരു 
ന്യായാധിപനായിരിക്കും. പലരുടെയും തര്‍ക്ക 
ങ്ങള്‍ അവന്‍ അവസാനിപ്പിക്കും. യുദ്ധം ചെ 
യാന്‍ ആയുധമുപയോഗിക്കുന്നത്‌ അവര്‍ നിര്‍ 
ത്തും. അവര്‍ വാളുകള്‍കൊണ്ട്‌ കലപ്പകളുണ്ടാ 
ക്കും. കുന്തങ്ങള്‍ ചെടികള്‍ വെട്ടാനുള്ള ഉപകര 
ണങ്ങളാക്കും. മനുഷ്യര്‍ മറ്റു മനുഷ്യരുമായുള്ള 
ഏറ്റുമുട്ടലുകള്‍ അവസാനിപ്പിക്കും. ഇനിയൊ 
രിക്കലും അവര്‍ യുദ്ധപരിശീലനം തേടുക 
യില്ല. 

ടയാക്കോബിനന്‍െറ കുടുംബമേ, നീ യഹോവ 
യെ അനുസരിക്കണം. ഞാനിതു നിന്നോടു 
പറയുന്ന തെന്തുകൊണ്ടെന്നാല്‍, നീ നിന്‍െറ 
ജനത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു. നിന്‍െറ ജനം 
കിഴക്കുള്ള മനുഷ്യരുടെ തെറ്റായ ആശയങ്ങള്‍ 
കൊണ്ടു നിറയ്ക്കപ്പെട്ടിരിക്കുന്നു. നിന്‍െറ ജനം 
ഫെലിസ്ത്യരെപ്പോലെ ഭാവിപറയാന്‍ ശ്രമി 
ക്കുന്നു. നിന്‍െറ ജനം ആ വിദേശാശയങ്ങളെ 
പൂര്‍ണ്ണമായും സ്വീകരിച്ചിരിക്കുന്നു. "നിന്‍െറ 
നാട്‌ മറ്റു സ്ഥലങ്ങളില്‍നിന്നുള്ള വെള്ളിയും 
സ്വര്‍ണ്ണവും കൊണ്ടു നിറയ്ക്കപ്പെട്ടിരിക്കുന്നു. 
അവിടെ വളരെ വളരെ നിധികളുണ്ട്‌. നിന്‍െറ 
ദേശം കൂതിരകളെക്കൊണ്ടു നിറയ്ക്കപ്പെട്ടിരി 
ക്കുന്നു. അനവധിയനവധി തേരുകളുണ്ടവിടെ. 
മനുഷ്യര്‍ ആരാധിക്കുന്ന ധാരാളം പ്രതിമകളു 
ണ്ട്‌ നിന്‍െറ നാട്ടില്‍. മനുഷ്യര്‍ ആ വിഗ്രഹങ്ങ 
ളെ ഉണ്ടാക്കുകയും അവയെ ആരാധിക്കുകയും 
ചെയ്യുന്നു. മനുഷ്യര്‍ കൂടുതല്‍ വഷളായിരിക്കു 
ന്നു. മനുഷ്യര്‍ ഏറ്റവും താഴ്ന്നിരിക്കുന്നു. ദൈവ 
മേ, തീര്‍ച്ചയായും അങ്ങ്‌ അവരോടു പൊറു 
ക്കില്ല, അല്ലേ? 




















ദൈവത്തിന്‍െറ ശത്രുക്കള്‍ ഭയക്കും 

10ചെന്ന്‌ ചെളിയിലും പാറകള്‍ക്കു പിന്നി 
ലും ഒളിക്കുക. യഹോവയെ നീ ഭയക്കുകയും 
അവന്‍െറ മഹാശക്തിയില്‍ നിന്ന്‌ ഒളിക്കുകയും 
ചെയ്യുക! 

1അഹങ്കാരികള്‍ അഹങ്കരിക്കുന്നതു നിര്‍ത്തും. 
ആ അഹങ്കാരികള്‍ നാണിച്ചു നിലത്തു നമസ്‌ 
കരിക്കും. ആ സമയത്ത്‌ യഹോവ മാത്രം ഉയര്‍ 
ന്നിരിക്കും. 

2യഹോവ ഒരു വിശിഷ്ടദിനം ആസൂത്രണം 
ചെയ്തിരിക്കുന്നു. ആ ദിവസം യഹോവ അഹ 
ങ്കാരികളെയും പൊങ്ങച്ചക്കാരെയും ശിക്ഷിക്കും. 
അനന്തരം അവര്‍ പ്രമാണിമാരല്ലാതാക്കപ്പെടുക 
യും ചെയ്യും. 3ലൈബാനോനിലെ ഉയരമുള്ള 
ദേവദാരുക്കള്‍പോലെയാണാ അഹങ്കാരികള്‍. 
ബാശാനിലെ മഹത്തായ ഓക്കുമരങ്ങള്‍പോ 
ലെയാണവര്‍. പക്ഷേ ദൈവം അവരെ ശിക്ഷി 











മിരിക്കുന്ന പര്‍വ്വതം എല്ലാ പര്‍വ്വതങ്ങളുടെയും 
മുകളിലാകും. അത്‌ എല്ലാ കുന്നുകളെക്കാളും 
ഉയര്‍ത്തപ്പെടും. എല്ലാ രാഷ്ട്രങ്ങളില്‍നിന്നും 








ക്കും. 4ഉന്നതപര്‍വ്വതങ്ങളും ഉയര്‍ന്നകുന്നുകളും 
പോലെയാണ്‌ ആ അഹങ്കാരികള്‍. 15ആ അഹ 
കാരികള്‍ ഉന്നതഗോപുരങ്ങളും ശക്തമായ 





657 


കോട്ടകളും പോലെയാകുന്നു. പക്ഷേ ദൈവം 
അവരെ ശിക്ഷിക്കും. 1തര്‍ശീശിലെ വലിയ 
കപ്പലുകള്‍ പോലെയാണ്‌ ആ അഹങ്കാരികള്‍. 
(പ്രധാന വസ്തുക്കള്‍ കൊണ്ടു നിറഞ്ഞവ 
യാണ്‌ ഈ കപ്പലുകള്‍.) പക്ഷേ ദൈവം ആ 
അഹങ്കാരികളെ ശിക്ഷിക്കും. 

17ആ സമയം മനുഷ്യര്‍ അഹങ്കരിക്കുന്നതു 
നിര്‍ത്തും. ഇപ്പോള്‍ അഹങ്കാരികളായിരിക്കുന്ന 
വര്‍ നിലത്തു നമസ്കരിക്കും. ആ സമയത്ത്‌ 
യഹോവ മാത്രമേ എഴുന്നേറ്റു നില്‍ക്കൂ. 18സര്‍വ്വ 
വിഗ്രഹങ്ങളും നശിക്കും. മനുഷ്യര്‍ പാറകള്‍ 
ക്കു പിന്നിലും നിലത്തെ വിള്ളലുകള്‍ക്കിടയി 
ലും ഒളിക്കും. യഹോവയെയും അവന്‍െറ മഹാ 
ശക്തിയെയും മനുഷ്യര്‍ ഭയപ്പെടും. ഭൂമിയെ 
വിറപ്പിക്കാന്‍ യഹോവ എഴുന്നേല്‍ക്കുമ്പോഴാ 
ണതു സംഭവിക്കുക. 

20ആ സമയം ജനം ആരാധന നടത്താന്‍ 
നിര്‍മ്മിച്ചതായ തങ്ങളുടെ സ്വര്‍ണ്ണ-വെള്ളി 
വിഗ്രഹങ്ങള്‍ വലിച്ചെറിയും. വവ്വാലുകളും 
പെരുച്ചാഴികളും വസിക്കുന്ന നിലത്തെ വിള്ള 
































യെശയ്യാവ്‌ 2:16-3:21 


ണമോ വസ്ത്രമോ ഇല്ല. നിനക്കെന്നെ നിങ്ങ 
ളുടെ നേതാവാക്കാന്‍ കഴിയില്ല.” 

യെരൂശലേം വീണതിനാലും തെറ്റു ചെയ്തി 
രിക്കുന്നതിനാലും അതു സംഭവിക്കും. യെഹൂദാ 
വീഴുകയും ദൈവത്തെ പിന്തുടരുന്നത്‌ അവ 
സാനിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അവര്‍ 
പറയുന്നതും പ്രവര്‍ത്തിക്കുന്നതുമായ കാര്യ 
ങ്ങള്‍ യഹോവയ്ക്കു എതിരാകുന്നു. യഹോവ 
യുടെ പ്രതാപമാര്‍ന്ന കണ്ണുകള്‍ ഇതെല്ലാം 
വ്ക്തമായി കാണുന്നു. 

തങ്ങള്‍ തെറ്റു ചെയ്തവരാണെന്ന്‌ മനുഷ്യ 
രുടെ മുഖങ്ങള്‍തന്നെ വെളിവാക്കുന്നു. തങ്ങ 
ളുടെ പാപത്തില്‍ അവര്‍ അഹങ്കരിക്കുകയും 
ചെയ്യുന്നു. സൊദോംകാരെപ്പോലെയാണവര്‍. 
തങ്ങള്‍ പാപം ചെയ്യുന്നത്‌ ആരെങ്കിലും കാണു 
ന്നുണ്ടെന്ന തോന്നല്‍ പോലുമില്ല അവര്‍ക്ക്‌. 
അവര്‍ സ്വയം വളരെ ദോഷങ്ങള്‍ വരുത്തിവച്ചി 
രിക്കുന്നു. 

10നല്പവര്‍ക്ക്‌ നന്മയുണ്ടാകുമെന്ന്‌ അവരോടു 
പറയുക. തങ്ങളുടെ സദ്പ്രവൃത്തികള്‍ക്ക്‌ 











ലുകളിലേക്കു മനുഷ്യര്‍ ആ വിഗ്രഹങ്ങള്‍ വലി 
ച്ചെറിയും. 
21എന്നിട്ട്‌ അവര്‍ പാറകളിലെ വിള്ളലുക 
ളില്‍ ഒളിക്കും. യഹോവയെയും അവന്‍െറ മഹാ 
ശക്തിയെയും ഭയന്നിട്ടാണവര്‍ ഇങ്ങനെ ചെയ്യു 
ന്നത്‌. ഭൂമിയെ വിറപ്പിക്കാന്‍ യഹോവ എഴു 
ന്നേറ്റു നില്‍ക്കുമ്പോഴാണിതു സംഭവിക്കുക. 








യിസ്രായേല്‍ ദൈവത്തെ ആശ്രയിക്കണം 

മാനിങ്ങളെ രക്ഷിക്കുന്നതിന്‌ മറ്റുള്ളവരില്‍ 
ആശ്രയിക്കുന്നതു നിര്‍ത്തണം. അവര്‍ വെറും 
മനുഷ്യരാണ്‌-മനുഷ്യര്‍ മരിക്കുന്നു. അതിനാല്‍, 
അവര്‍ ദൈവത്തെപ്പോലെ പ്രബലരാണെന്നു 
നിങ്ങള്‍ കരുതരുത്‌. 

ഞാന്‍ നിങ്ങളോടു പറയുന്ന ഇക്കാര്യങ്ങള്‍ 

മനസ്സിലാക്കുക. യെഹൂദയും യെരൂശലേമും 
ആശ്രയിക്കുന്നതെല്ലാം യജമാനനും സര്‍വ്വശക്ത 
നുമായ യഹോവ എടുത്തുകൊണ്ടുപോകും. 
മുഴുവന്‍ ഭക്ഷണവും മുഴുവന്‍ വെള്ളവും 





അവര്‍ സമ്മാനിക്കപ്പെടും. എന്നാല്‍ ദുഷ്ടന്മാ 
ര്‍ക്ക്‌ ദുരിതം. അവര്‍ക്ക്‌ വളരെ ദോഷങ്ങളുണ്ടാ 
കും. തങ്ങള്‍ ചെയ്തിരിക്കുന്ന സകല തിന്മകള്‍ 
ക്കും അവര്‍ ശിക്ഷിക്കപ്പെടും. 12എനന്‍െറ ജനത്തെ 
കുട്ടികള്‍ തോല്പിക്കും. അവരെ സ്ത്രീകള്‍ ഭരി 
ക്കും. എന്‍െറ ജനമേ, നിങ്ങളുടെ വഴികാട്ടികള്‍ 
നിങ്ങളെ തെറ്റായ വഴിയിലൂടെ നയിക്കുന്നു. 
നേരായമാര്‍ഗ്ഗത്തില്‍നിന്നും അവര്‍ നിങ്ങളെ 
തിരിക്കുന്നു. 


തന്‍െറ ജനത്തെപ്പറ്റിയുള്ള ദൈവ 
ത്തിന്‍െറ തീരുമാനം 

മനുഷ്യരെ വിധിക്കാന്‍ യഹോവ എഴുന്നേ 
റ്റുനില്‍ക്കും. മൂപ്പന്മാരും നേതാക്കളും ചെയ്ത 
കാര്യങ്ങളുടെ പേരില്‍ യഹോവ അവര്‍ക്കെതി 

രെയുള്ള തന്‍െറ വിധി പ്രഖ്യാപിക്കും. 
യഹോവ പറയുന്നു, “മുന്തിരിത്തോപ്പ്‌ 
നിങ്ങള്‍ കത്തിച്ചുകളഞ്ഞിരിക്കുന്നു. ദരിദ്രരുടെ 
വസ്തുക്കള്‍ നിങ്ങള്‍ കവര്‍ന്നെടുത്തു. അതി 





ദൈവം കൊണ്ടുപോകും. 2മുഴുവ൯ വീരന്മാരെ 
യും പ്രഗത്ഭഭടന്മാരെയും ദൈവം എടുക്കും. 
മൂഴുവന്‍ ന്യായാധിപന്മാരെയും പ്രവാചകരെ 
യും മായാജാലക്കാരെയും മുപ്പന്മാരെയും ദൈ 
വം കൊണ്ടുപോകും. 3സൈനികനായകന്മാരെ 
യും സര്‍ക്കാര്‍നേതാക്കളെയും അവന്‍ കൊണ്ടു 
പോകും. മായാജാലം കാണിക്കാനും ഭാവിപറ 
യാനും ശ്രമിക്കുന്ന സമര്‍ത്ഥരായ ഉപദേഷ്ടാക്ക 
ളെയും ജ്ഞാനികളെയും ദൈവം കൊണ്ടു 
പോകും. 

ദൈവം പറയുന്നു, “കൊച്ചുകുട്ടികള്‍ നിങ്ങ 
ളുടെ നേതാക്കന്മാരാകാ൯ ഞാന്‍ ഇടയാക്കും. 
രോ വ്യക്തിയും മറ്റ്‌ ഓരോ വ്യക്തിക്കും 
എതിരാളികളാകും. യുവാക്കള്‍ പ്രായമുള്ളവരെ 
ആദരിക്കുകയില്ല. സാധാരണക്കാര്‍ പ്രമാണി 
മാരെ ആദരിക്കുകയില്ല.” 

ആ സമയം ഒരുവന്‍ തന്‍െറ തന്നെ കുടുംബ 
ത്തില്‍പ്പെട്ട സഹോദരന്മാരിലൊരുവനെ പിടി 
കൂടും. അയാള്‍ സഹോദരനോടു പറയും, “നി 
നക്കൊരു മേലങ്കിയുണ്ട്‌, അതിനാല്‍ നീ ഞങ്ങ 
ളുടെ നേതാവാകും. ഈ വിനാശകാലം മുഴുവന്‍ 
നീ ഞങ്ങളുടെ നേതാവായിരിക്കും.” 

പക്ഷേ ആ സഹോദരന്‍ എഴുന്നേറ്റു പറയും, 
“എനിക്കു നിന്നെ സഹായിക്കാനാവില്ല. എനി 
ക്ക്‌ എനെറെ വസതിയില്‍ ആവശ്യത്തിനു ഭക്ഷ 














പ്പോഴും നിങ്ങളുടെ വീടുകളിലുണ്ട്‌. 1“എന്‍ററ 
ജനത്തെ വേദനിപ്പിക്കാന്‍ നിങ്ങള്‍ക്കെന്തവകാ 
ശമാണുള്ളത്‌? ദരിദ്രരുടെ മുഖങ്ങള്‍ ചെളിയി 
ലേക്കു തള്ളിയിടാന്‍ നിങ്ങള്‍ക്കെന്തവകാശ 
മാണ്‌.” എന്‍െറ യജമാനന്‍, സര്‍വ്വശക്തനായ 
യഹോവയാണിതൊക്കെ പറഞ്ഞത്‌. 

1 യഹോവ പറയുന്നു, “സീയോനിലെ സ്ത്രീ 
കള്‍ വലിയ അഹങ്കാരികളായിരിക്കുന്നു. അവര്‍ 
തങ്ങളുടെ തലകള്‍ ഉയര്‍ത്തിപ്പിടിച്ച്‌, തങ്ങള്‍ 
അന്യരെക്കാള്‍ ശ്രേഷ്ഠരാണെന്നു നടിച്ചുകൊ 
ണ്ടു നടക്കുന്നു. അവര്‍ കണ്ണുകൊണ്ട്‌ ശ്ൂംഗാരചേ 
ഷ്ടകള്‍ കാണിക്കുന്നു. മാത്രമല്ല, തങ്ങളുടെ 
കാല്‍ത്തളകള്‍ കിലുക്കി അവര്‍ നൃത്തം വയ്ക്കു 
കയും ചെയുന്നു.” 

17സീയോനിലെ ആ സ്ത്രീകളുടെ തലയില്‍ 
എന്‍െറ യജമാനന്‍ മുറിവുകളുണ്ടാക്കും. യഹോ 
വ അവരുടെ മുടികള്‍ മുഴുവനും കൊഴിഞ്ഞു 
പോകാനിടയാക്കും. 8ആ സമയം യഹോവ 
അവര്‍ അഹങ്കരി ക്കുന്നതിനിടയാക്കുന്ന എല്ലാം 
എടുത്തുമാറ്റും: മനോഹരമായ കാല്‍ത്തളകള്‍, 
സൂര്യചന്ദ്രത്മാരെപ്പോലെ കാണപ്പെടുന്ന മാല 
കള്‍, 1%ംര്‍ണ്ണവളയങ്ങള്‍, കൈവളകള്‍, മൂടുപട 
ങ്ങള്‍, 24മേല്‍ക്കുപ്പായം, കൊലുസുകള്‍, അരക്ക 
ച്ചകള്‍, സുഗന്ധലേപനക്കുപ്പികള്‍, മന്ത്രവാദ 
ത്തകിടുകള്‍, 21തുദ്രമോതിരങ്ങള്‍, നാസികാവള 




















യെശയ്യാവ്‌ 3:22-5:10 


യങ്ങള്‍, മനേര്‍ത്തകുപ്പായങ്ങള്‍, കൈയില്ലാത്ത 
ഉടുപ്പുകള്‍, വേഷ്ടികള്‍, മടിശ്ശീലകള്‍, 24കണ്ണാ 
ടികൾ, ലിന൯വസ്ത്രങ്ങള്‍, തലപ്പാവുകള്‍, 
നീളന്‍ വേഷ്ടികള്‍ എന്നിവ. 

24ആ സ്ത്രീകള്‍ക്ക്‌ ഇപ്പോള്‍ മധുരഗന്ധമുള്ള 
സൂുഗന്ധലേപനമുണ്ട്‌. പക്ഷേ ആ സമയം അവ 
രുടെ സുഗന്ധലേപനം അഴുകിയതാകും. 
ഇപ്പോഴവര്‍ അരപ്പട്ട കെട്ടുന്നു. എന്നാലപ്പോള്‍ 
അവര്‍ക്കു ധരിക്കാന്‍ വെറും കയറുകള്‍ മാത്രമേ 
ഉണ്ടാകൂ. ഇപ്പോളവര്‍ക്ക്‌ മനോഹരമായ മുടി 
യുണ്ട്‌. പക്ഷേ ആ സമയം അവരുടെ തല 
മൊട്ടയടിക്കപ്പെടും. അവര്‍ക്കു മുടിയില്ലാതായി 
ത്തീരും. ഇപ്പോളവര്‍ക്ക്‌ വിലകൂടിയ വസ്ത്രങ്ങ 
ളുണ്ട്‌. എന്നാല്‍ ആ സമയം, അവര്‍ക്ക്‌ ദു;ഖാച 
രണത്തിനന്‍െറ വസ്ത്രങ്ങളേ ഉണ്ടാകൂ. ഇപ്പോള 
വരുടെ മുഖങ്ങളില്‍ സരനന്ദര്യക്കലകളുണ്ടായി 
രിക്കും. പക്ഷേ ആ സമയത്ത്‌ അവര്‍ക്ക്‌ മറ്റൊര 
ടയാളമുണ്ടാകും. തൊലി പൊള്ളിയതിനന്‍െറ 
അടയാളമായിരിക്കും അത്‌. 

2ആ സമയം നിങ്ങളുടെ പുരുഷന്മാര്‍ വാളു 
കള്‍കൊണ്ടു വധിക്കപ്പെടും. നിങ്ങളുടെ വീര 
ന്മാര്‍ യുദ്ധത്തില്‍ മരിക്കും. 4നഗര കവാടങ്ങള്‍ 
ക്കടുത്തുള്ള സമ്മേളനസ്ഥലങ്ങളില്‍ വിലാപ 
വും ദു:ഖവും നിറയും. കള്ളന്മാരും കൊള്ളക്കാ 
രും എല്ലാം പിടിച്ചു പറിച്ചുകൊണ്ടുപോയ 
നിസ്സഹായയായ ഒരു സ്ത്രീയെപ്പോലെയിരി 

















ക്കും യെരുശലേം. അവള്‍ നിലത്തിരുന്നു 
കരയും. 
ആ സമയം ഏഴു സ്ത്രീകള്‍ ഒരു പുരുഷനെ 





പിടികൂടും. സ്ത്രീകള്‍ പറയും, “ഞങ്ങള്‍ 
ഭക്ഷിക്കാന്‍ അപ്പം സ്വയം ഉണ്ടാക്കാം. ധരിക്കാ 
നുള്ള വസ്ത്രങ്ങള്‍ സ്വയമുണ്ടാക്കാം. നീ ഞങ്ങ 





ളെ വിവാഹം കഴിച്ചാല്‍ മാത്രമേ ഞങ്ങള്‍ ഇതെ 
ല്ലാം സ്വയം ഉണ്ടാക്കൂ. ഞങ്ങള്‍ക്കു നിന്‍െറ 
നാമം ഉണ്ടായിരിക്കട്ടെ. ദയവായി, ഞങ്ങളുടെ 
അപമാനം ഇല്ലാതാക്കിയാലും.” 

2ആ സമയം യഹോവയുടെ ചെടി (യെഹൂ 
ദാ) വളരെ മനോഹരവും മഹത്വമാര്‍ന്നതു 
മാകും. നിലത്തു വളരുന്നവയെച്ചൊല്ലി, യിസ്ധാ 
യേലിലിപ്പോഴും വസിക്കുന്നവര്‍ വളരെ അഹ 
കരിക്കും. സീയോനിലും യെരൂശലേമിലും 
അപ്പോഴും വസിക്കുന്ന ജനങ്ങളെല്ലാം ആ സമ 
യം വിശുദ്ധ ജനതയായി വിളിക്കപ്പെടും. ഒരു 
പ്രത്യേക പട്ടികയില്‍ പേരുള്ള എല്ലാവര്‍ക്കും; 
തുടര്‍ന്നു ജീവിക്കാന്‍ അനുവാദം ലഭിച്ചവരുടെ 
പട്ടികയിലുള്ള എല്ലാവര്‍ക്കും; ഇതു സംഭവി 
ക്കും. 

ലാത്തി രക്തം യഹോവ കഴു 
കിക്കളയും. യെരൂശലേമില്‍നിന്നും മൂഴുവന്‍ 
രക്തവും യഹോവ കഴുകിക്കളയും. ന്യായത്തി 
നന്‍െറെ ആത്മാവിനെ ഉപയോഗിച്ച്‌ ദൈവം 
നീതിയോടെ വിധിക്കും. എരിയുന്ന അഗ്നി 
യുടെ ആത്മാവുപയോഗിച്ച്‌ അവന്‍ എല്ലാം 
പരി ശുദ്ധമാക്കും. 

ടആ സമയം, താന്‍ തന്‍െറ ജനത്തോടൊപ്പമാ 
ണെന്ന്‌ ദൈവം തെളിയിക്കും. പകല്‍ ദൈവം 
ഒരു പുകമേഘം സൃഷ്ടിക്കും. രാത്രിയില്‍ ദൈവം 
ജ്വലിക്കുന്ന അഗ്നിയെ സൃഷ്ടിക്കും. ഈ തെളി 

















658 


സൂര്യന്‍െറ താപത്തില്‍നിന്നും സംരക്ഷിക്കും. 
എല്ലാത്തരം പ്രളയങ്ങളില്‍ നിന്നും മഴയില്‍ 
നിന്നും സംരക്ഷിക്കുന്ന ഒരഭയസ്ഥാനമായിരി 
ക്കും ആ ആവരണം. 


യിസ്രായേല്‍ ദൈവത്തിന്‍െറ വിശുദ്ധ ഉദ്യാനം 

ഇനി ഞാനെന്‍റെ സുൂഹൃത്തിനായി ഒരു 

ഗാനം ആലപിക്കാം. തന്‍െറ മുന്തിരിത്തോ 
പ്പിനോട്‌ അവനുള്ള സ്നേഹത്തെച്ചൊല്ലിയു 
ഒളതാണ്‌ ആ ഗാനം. 

വളരെ ഫലപുഷ്ടമായൊരു വയലില്‍ 
എന്‍െറ ചങ്ങാതിക്കൊരു മുന്തിരിത്തോപ്പുണ്ടാ 
യിരുന്നു. 

എന്റെറ ചങ്ങാതി കിളച്ചു നിലമൊരുക്കി. 
മികച്ച മുന്തിരിവള്ളി അവനവിടെ നട്ടു. വയ 
ലിനു നടുവില്‍ അവനൊരു ഗോപുരം നിര്‍മ്മി 
ച്ചു. നല്ല മുന്തിരി അവിടെ വളരുമെന്നവ൯ 
പ്രതീഷിച്ചു. പക്ഷേ ചീത്ത മുന്തിരിയേ അവി 
ടെയുണ്ടായിരുന്നുള്ളൂ. 

അതിനാല്‍ ദൈവം പറഞ്ഞു: “യെരൂശലേം 
നിവാസികളേ, യെഹൂദക്കാരേ, എന്നെപ്പറ്റിയും 
എന്‍െറ മുന്തിരിത്തോപ്പിനെച്ഛപറ്റിയും വിചാ 
രിക്കുക. 
“എന്‍െറ മുന്തിരിത്തോപ്പിന്‌ ഇതിലധികം 
എന്തു ചെയ്യാന്‍ എനിക്കു കഴിയും? എനിക്കാ 
കുന്നതൊക്കെ ഞാന്‍ ചെയ്തു. നല്ല മുന്തിരി 
വളരാന്‍ ഞാനാഗ്രഹിച്ചു. പക്ഷേ, ചീത്ത മുന്തി 
രിയേ ഉണ്ടായിരുന്നുള്ളൂ. അതെങ്ങനെ സംഭവി 
ച്ചു? 

നി, എന്‍െറ മുന്തിരിവയലുകളോടു 
ഞാനെന്തു ചെയ്യുമെന്ന്‌ ഞാന്‍ പറയാം: വയ 
ലിനെ സംരക്ഷിച്ചു നില്‍ക്കുന്ന മുള്‍പ്പടര്‍പ്പു 
കള്‍ പറിച്ചു ഞാന്‍ തീ കത്തിക്കും. കന്മതില്‍ 
ഞാന്‍ പൊളിച്ചിടുകയും കല്ലുകളെ ആളുകള്‍ 
ചവിട്ടി നടക്കുമാറാക്കുകയും ചെയ്യും. 

എന്‍െറ മുന്തിരിത്തോപ്പിനെ ഞാന്‍ തരിശാ 
ക്കും. ചെടികളെ ആരും പരിചരിക്കയില്ല. വയ 
ലില്‍ ആരും പണിയെടുക്കയില്ല. കളകളും മുള്‍ 
ച്ചെടികളും അവിടെ വളരും. അവിടെ പെയ്യരു 
തെന്ന്‌ മേഘങ്ങളോടു ഞാന്‍ കല്പിക്കും.” 

സസര്‍വ്വശക്തനായ യഹോവയുടെ മുന്തിരി 
ത്തോല്പ്‌ യിസ്രായേല്‍രാജ്യമാകുന്നു. മുന്തിരി 
വള്ളി-യഹോവ സ്നേഹിക്കുന്ന ചെടി-യെഹൂ 
ദക്കാരനാകുന്നു. 

യഹോവ നീതി കാംക്ഷിക്കുന്നു. പക്ഷേ അവി 
ടെ കൊലപാതകം മാത്രം. യഹോവ ന്യായം 
കാംക്ഷിച്ചു, പക്ഷേ പീഡിതരുടെ വിലാപ 
ങ്ങള്‍ മാത്രം. 

നിങ്ങള്‍ വളരെ അടുത്തു ജീവിക്കുന്നു. മറ്റൊ 
ന്നിനും ഇടമില്ലാതാകും വരെ നിങ്ങള്‍ വീടുക 
ളുണ്ടാക്കുന്നു. എന്നാല്‍ യഹോവ നിങ്ങളെ 
ശിക്ഷിക്കുകയും നിങ്ങള്‍ ഒറ്റയ്ക്കു ജീവിക്കാനി 
ടയാക്കുകയും ചെയ്യും. മുഴുവന്‍ ദേശത്തെയും 
ഏകജനത നിങ്ങളായിരിക്കും! 9സര്‍വ്വശക്ത 
നായ യഹോവ എന്നോടിങ്ങനെ പറയുകയും 
ഞാനവനെ ശ്രവിക്കുകയും ചെയ്തു, “അവിടെ 
ധാരാളം വീടുകളുണ്ടിപ്പോള്‍. പക്ഷേ ആ വീടു 
കളെല്ലാം ഞാന്‍ തകര്‍ക്കുമെന്നു സത്യം ചെയ്യു 


























വുകള്‍ എല്ലാ കെട്ടിടങ്ങള്‍ക്കും സീയോന്‍പര്‍ 
വൃതത്തിലെ ജനതയുടെ എല്ലാ സമ്മേളനങ്ങളു 
ടെയും മുകളിലുള്ള ആകാശത്തു പ്രത്യക്ഷപ്പെ 
ടും. എല്ലാ വ്യക്തിക്കും സംരക്ഷണമായി ഒരാവ 
രണമുണ്ടായിരിക്കും. ആ ആവരണം ഒരഭയ 
സ്ഥാനമായിരിക്കും. ആ ആവരണം ജനത്തെ 





ന്നു. മനോഹരമായ വലിയ വീടുകളാണിപ്പോ 
ളുള്ളത്‌. പക്ഷേ ആ വീടുകള്‍ ശുന്യമാക്കപ്പെടും. 
10ആ സമയം പത്ത്‌ ഏക്കര്‍ മുന്തിരിത്തോപ്പില്‍ 
നിന്ന്‌ കുറച്ചു മുന്തിരിയേ ലഭിക്കുകയുള്ളൂ. നിര 
വധി ചാക്കു വിത്തു വിതച്ചാലും കുറച്ചു 
വിളവേ ലഭിക്കൂ.” 





659 


നിങ്ങള്‍ അതിരാവിലെ എഴുന്നേറ്റ്‌ കൂടി 
ക്കാന്‍ മദ്യം തേടിപ്പോകുന്നു. രാത്രി വളരെ 
വൈകുംവരെ നിങ്ങള്‍ വീഞ്ഞു കുടിച്ച്‌ മത്ത 
രായിരിക്കുന്നു. 12വീഞ്ഞും വീണയും ചെണ്ടയും 
ഓടക്കുഴലും മറ്റു സംഗീതോപകരണങ്ങളുമായി 
നിങ്ങള്‍ വിരുന്നു കൂടുന്നു. യഹോവ ചെയ്തി 
രിക്കുന്നതൊന്നും നിങ്ങള്‍ കാണുന്നുമില്ല. 
യഹോവയുടെ കരങ്ങള്‍ അനവധി കാര്യങ്ങളു 
ണ്ടാക്കിയിരിക്കുന്നു. നിങ്ങളതൊന്നും നോക്കുന്നു 
പോലുമില്ല. അതിനാല്‍ നിങ്ങള്‍ക്കത്‌ വളരെ 
ദോഷം ചെയ്യും. 





13യഹോവ പറയുന്നു, “എന്‍െറ ജനം തടവു 
കാരായി കൊണ്ടുപോകപ്പെടും. എന്തുകൊ 
ണ്ടെന്നാല്‍, അവര്‍ യഥാര്‍ത്ഥത്തില്‍ എന്നെ 
അറിയുന്നില്ല. യിസ്രായേല്‍ നിവാസികളില്‍ 
ചിലര്‍ ഇപ്പോള്‍ പ്രധാനനേതാക്കളാകുന്നു. 
തങ്ങളുടെ സുഖജീവിതത്തില്‍ സന്തുഷ്ടരാണ 
വര്‍. എന്നാല്‍ ആ പ്രധാനനേതാക്കള്‍ക്കൊക്കെ 
വിശപ്പും ദാഹവുമുണ്ടാകും. 4അനന്തരം അവര്‍ 
മരിക്കുകയും മരണത്തിന്‍െറ ഇടമായ ശിയോ 
ളിന്‌ കൂടുതല്‍ ആളെ കിട്ടുകയും ചെയ്യും. ആ 
മരണക്കുഴി അവളുടെ വായ അനന്തമായി പിള 
ര്‍ക്കുകയും എല്ലാവരും പാതാളത്തിലേക്കു പതി 
ക്കുകയും ചെയും.” 

15അവര്‍ വിനീതരാക്കപ്പെടും. ആ പ്രമാണി 
മാര്‍ തലകുനിച്ച്‌ നിലത്തു നോക്കും. 16സര്‍വ്വശ 
ക്തനായ യഹോവ നീതിയോടെ ന്യായവിധി 
നടത്തുകയും അവന്‍ മഹാനാണെന്ന്‌ എല്ലാവ 
രും അറിയുകയും ചെയ്യും. വിശുദ്ധദൈവം ശരി 
യായതു ചെയ്യുകയും മനുഷ്യര്‍ അവനെ ആദ 
രിക്കുകയും ചെയ്യും. 17യിസ്രായേല്‍ജനതയെ 
ദൈവം അവരുടെ ദേശത്തുനിന്നും ഓടിക്കുക 
യും അവരുടെ ദേശം ശുന്യമാവുകയും ചെയ്യും. 
കുഞ്ഞാടുകള്‍ അവര്‍ക്കിഷ്ടമുള്ളിടത്തേക്കു 
പോകും. ഒരിക്കല്‍ ധനികരുടേതായിരുന്ന ഭൂമി 
യിലൂടെ ആട്ടിന്‍കുട്ടികള്‍ മേഞ്ഞു നടക്കും. 

18അവരെ നോക്കുക! വണ്ടികള്‍ കയറു കൊ 
ണ്ടു കെട്ടിവലിക്കുമ്പോലെ അവര്‍ തങ്ങളുടെ 
അപരാധവും പാപവും കെട്ടിവലിക്കുന്നു. 19ആ 
വര്‍ പറയുന്നു, “ദൈവം വേഗത്തില്‍ അവന്‍െറ 
പദ്ധതികള്‍ നടപ്പാക്കിയെങ്കില്‍! അപ്പോള്‍ നമു 
ക്ക്‌ എന്തു സംഭവിക്കുമെന്നറിയാ൯ന്‍ കഴിയുമ 
ല്ലോ. യഹോവയുടെ പദ്ധതികള്‍ ഉടനെ പ്രാവ 
ര്‍ത്തികമായെങ്കില്‍! അപ്പോള്‍, അവന്‍െറ 
പദ്ധതിയെന്തെന്നു നമുക്കറിയാന്‍ കഴിയും.” 

2നന്മകളൊക്കെ തിന്മകളാണെന്നും തിന്മക 
ളൊക്കെ നന്മകളാണെന്നും അവര്‍ പറയുന്നു. 
പ്രകാശം ഇരുട്ടാണെന്നും ഇരുട്ടുപ്രകാശമാണെ 
ന്നും അവര്‍ കരുതുന്നു. കയ്പു മധുരമാണെന്നും 
മധുരം കയ്പാണെന്നും അവര്‍ കരുതുന്നു. 21ത 
ങ്ങള്‍ വളരെ സമര്‍ത്ഥന്മാരാണെന്ന്‌ അവര്‍ കരു 
തുന്നു. തങ്ങള്‍ വളരെ ബുദ്ധിമാന്മാരാണെന്ന്‌ 
അവര്‍ കരുതുന്നു. 22വീഞ്ഞുകുടിക്കുന്ന കാര്യ 
ത്തില്‍ വളരെ പ്രസിദ്ധരാണവര്‍. മദ്യങ്ങള്‍ 
കൂട്ടിക്കലര്‍ത്തുന്നതില്‍ നിപൂണന്മാരാണവര്‍. 
കൈക്കൂലി കിട്ടിയാല്‍ അവര്‍ കുറ്റവാളിയ്ക്ക്‌ 
രക്ഷ നല്‍കും. പക്ഷേ നീതിമാന്മാര്‍ക്കു ന്യായം 
കിട്ടാനവര്‍ അനുവദിക്കുകയുമില്ല. 24അവര്‍ക്കു 
ദോഷങ്ങളുണ്ടാകും. വയ്ക്കോലും കരിയിലയും 
എരിയുമ്പോലെ അവരുടെ പിന്‍ഗാമികള്‍ 
പൂര്‍ണ്ണമായും നശിപ്പിക്കപ്പെടും. വേരുജീര്‍ണ്ണി 
ച്ചു പോകുമ്പോലെ അവരുടെ പിന്‍ഗാമികള്‍ 
നശിപ്പിക്കപ്പെടും. പൂവ്‌ തീയിലെരിഞ്ഞ്‌ ചാരം 
































യെശയ്യാവ്‌ 5:11-6:4 


കാറ്റില്‍ പറന്നുപോകുമ്പോലെ അവരുടെ പിന്‍ 
ഗാമികൾ നശിപ്പിക്കപ്പെടും. 

സര്‍വ്വശക്തനായ യഹോവയുടെ ഉപദേശ 
ങ്ങളനുസരിക്കാ൯ അവര്‍ വിസമ്മതിച്ചിരിക്കു 
ന്നു. യിസ്രായേലിന്‍റെ വിശുദ്ധനായവനന്‍െറ 
സന്ദേശത്തെ അവര്‍ വെറുത്തു. 25അതിനാല്‍ 
യഹോവ തന്‍െറ ജനതയോടു വളരെ കോപി 
ചിരിക്കുന്നു. യഹോവ തന്‍െറ കൈ ഉയര്‍ത്തി 
അവരെ ശിക്ഷിക്കും. പര്‍വ്വതങ്ങള്‍ പോലും 
ഭയപ്പെടും. മൃതദേഹങ്ങള്‍ തെരുവില്‍ അഴുക്കുകൂ 
നകള്‍ പോലെ കിടക്കും. പക്ഷേ ദൈവം 
അപ്പോഴും കുപിതനായിരിക്കും. മനുഷ്യരെ 
ശിക്ഷിക്കാന്‍ അവന്‍െറ കൈ അപ്പോഴും ഉയര്‍ 
ന്നൂ നില്‍ക്കും. 





യിസ്രായേലിനെ ശിക്ഷിക്കാന്‍ ദൈവം 
സൈന്യത്തെ കൊണ്ടുവരും 

2അതാ! വിദൂരസ്ഥമായ ഒരു ദേശത്ത്‌ രാഷ്ട്ര 
ങ്ങള്‍ക്കായി ദൈവം ഒരടയാളം നല്‍കുന്നു. 
ദൈവം ഒരു കൊടിയുയര്‍ത്തുകയും ആ ജന 
ത്തെ ചുളമടിച്ചു വിളിക്കുകയും ചെയ്യുന്നു. 
ശത്രു വിദൂരത്തിലൂള്ളൊരു ദേശത്തുനിന്നും വരു 
ന്നു. വൈകാതെ അവര്‍ രാജ്യത്തു പ്രവേശിക്കും. 
വളരെ വേഗത്തിലാണവര്‍ നീങ്ങുന്നത്‌. 2ശത്രു 
ഒരിക്കലും ക്ഷീണിക്കുകയോ വീഴുകയോ ചെ 
യൂന്നില്ല. അവര്‍ ഒരിക്കലും ഉറക്കം തൂങ്ങുകയോ 
ഉറങ്ങുകയോ ചെയ്യുന്നില്ല. അവരുടെ അരക്കച്ച 
എപ്പോഴും മുറികിയിരിക്കുന്നു. ചെരുപ്പുവാറ്‌ 
ഒരിക്കലും പൊട്ടുന്നില്ല. ശത്രുവിന്‍റെ അമ്പു 
കള്‍ മൂര്‍ച്ചയേറിയത്‌. അവരുടെ വില്ലുകള്‍ 
എപ്പോഴും കുലച്ചു നില്‍ക്കുന്നു. പടക്കുതിരക 
ളുടെ കാലുകള്‍ പാറപോലെ ഉറച്ചവ. അറ 
രുടെ തേരുകളുടെ പിന്നില്‍ പൊടിയുടെ മേഘ 

















ങ്ങളുയരുന്നു. 
29ശത്രുവിന്െറെ ആക്രോശം സിംഹഗര്‍ജ്ജനം 
പോലെ. യുവസിംഹത്തി൯ന്‍െറെ ഗര്‍ജ്ജനം 


പോലെ. ശത്രു ഇരയുടെ, തനിക്കെതിരെ യുദ്ധം 
ചെയ്യുന്നവരുടെ, നേര്‍ക്കു മുരളുകയും അവരെ 
പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു. മനു 
ഷ്യര്‍ കുതറി രക്ഷപ്പെടാന്‍ ശ്രമിക്കുന്നു. പക്ഷേ 
ആരും അവരെ രക്ഷിക്കാനില്ല. 34അതിനാല്‍ 
സിംഹം തിരമാലകള്‍പോലെ അലറുന്നു. പിടി 
കൂടപ്പെട്ടവര്‍ നിലത്തു നോക്കുന്നു. ഇരുട്ടു മാത്രം 
കാണുന്നു. ഈ കനത്ത മേഘങ്ങളില്‍ സര്‍വ്വ 
പ്രകാശവും ഇരുട്ടാകുന്നു. 








യെശയ്യാവിനെ പ്രവാചകനാകാന്‍ 
ദൈവം വിളിക്കുന്നു 

ഉസ്സീയാരാജാവ്‌ അന്തരിച്ച വര്‍ഷം ഞാനെ 

ന്‍െറ യഹോവയെ കണ്ടു. അവന്‍ വളരെ 
ഉയര്‍ന്ന അത്ഭുതകരമായൊരു സിംഹാസന 
ത്തിലിരിക്കുകയായിരുന്നു. അവന്‍െറ നീളന്‍ 
കുപ്പായം ആലയം നിറച്ചു. 2സാറാഫ്‌ ദൂതന്മാര്‍ 
യഹോവയ്ക്കു ചുറ്റിലുംനിന്നു. ഓരോ സാറാ 
ഫ്‌ ദൂതനും ആറു ചിറകുകള്‍ വീതമുണ്ടായിരു 
ന്നു. ദൂതന്മാര്‍ രണ്ടു ചിറകുകള്‍ തങ്ങളുടെ 
മുഖം മറയ്ക്കാനും രണ്ടു ചിറകുകള്‍ പാദങ്ങള്‍ 
മൂടാനും രണ്ടെണ്ണം പറക്കുന്നതിനും ഉപയോഗി 
ച്ചു. 3ഓരോ ദൂതനും മറ്റൊരു ദൂതനെ വിളിക്കു 
ന്നുണ്ടായിരുന്നു. ദൂതന്മാര്‍ പറഞ്ഞു, “പരിശു 
ദ്ധന്‍, പരിശുദ്ധന്‍, പരിശുദ്ധന്‍, സര്‍വ്വശക്ത 
നായ യഹോവ പരിശുദ്ധന്‍. അവന്‍െറ തേജസ്സ്‌ 
ഭൂമിയെ മുഴുവന്‍ നിറയ്ക്കുന്നു.” ദൂതന്മാരുടെ 
ശബ്ദം വളരെ ഉച്ചത്തിലായിരുന്നു. അവരുടെ 








യെശയ്യാവ്‌ 6:5-7:14 


ശബ്ദം വാതിലിനു ചുറ്റുമുള്ള ചട്ടക്കൂടിനെ 
വിറപ്പിച്ചു. അനന്തരം ആലയത്തില്‍ പുക നിറ 
യാന്‍ തുടങ്ങി. 

ട്ഞാ൯ വളരെ ഭയന്നവനായി. ഞാന്‍ പറ 
ഞ്ഞു, “ഓ, ഇല്ല! ഞാന്‍ നശിപ്പിക്കപ്പെട്ടു. ഞാന്‍ 
ദൈവത്തോടു സംസാരിക്കാന്‍ മാത്രം നിര്‍മ്മല 
നല്ല. ദൈവത്തോടു സംസാരിക്കത്തക്ക നിര്‍മ്മ 
ലഹൃദയമുള്ളവര്‍ക്കിടയിലല്ല ഞാന്‍ ജീവിക്കു 
ന്നതും. എന്നിട്ടും ഞാ൯ രാജാവിനെ, സര്‍വ്വശ 
ക്തനായ യഹോവയെ കണ്ടിരിക്കുന്നു.” 

യാഗപീഠത്തില്‍ അഗ്നിയുണ്ടായിരുന്നു. 
സാറാഫ്‌ ദൂതന്മാരിലൊരുവന്‍ ഒരു കൊടിലുപ 
യോഗിച്ച്‌ കല്‍ക്കരിക്കനല്‍ പുറത്തെടുത്തു. 
ദൂതന്‍ കല്‍ക്കരിക്കനലും കൈയിലേന്തി 
എന്‍െറയടുത്തേക്കു പറന്നുവന്നു. 7സാറാഫ്‌ 
ദൂതന്‍ ചൂടുള്ള കല്‍ക്കരികൊണ്ട്‌ എന്‍െറ 
വായില്‍ സ്പര്‍ശിച്ചു. അനന്തരം ദൂതന്‍ പറ 











660 


ലേമിനെതിരെ യുദ്ധംചെയ്യാന്‍ അങ്ങോട്ടു 
പോയി. പക്ഷേ ആ നഗരത്തെ തോല്പിക്കാന്‍ 
അവര്‍ക്കു കഴിഞ്ഞില്ല. 

ദാവീദിന്‍െറ കുടുംബത്തിന്‌ ഒരു സന്ദേശം 
നല്‍കപ്പെട്ടു. സന്ദേശം ഇതായിരുന്നു, “അരാമി 
ന്‍െറയും എഫ്രയീമിന്‍െറയും (യിസ്രായേല്‍) 
സൈന്യം ഒരുമിച്ചിരിക്കുന്നു. ഇരുസൈന്യവും 
ഒരുമിച്ചു, തമ്പടിച്ചിരിക്കുന്നു.” 

ഇതു കേട്ടപ്പോള്‍ ആഹാസുരാജാവും ജനങ്ങ 
ളും വളരെ ഭയന്നു. കാറ്റില്‍ ഉലയുന്ന കാട്ടുമര 
ങ്ങള്‍പോലെ അവര്‍ ഭയന്നു വിറച്ചു. 

അനന്തരം യഹോവ യെശയ്യാവിനോടു പറ 
ഞ്ഞു, “നീയും നിന്‍െറ പുത്രന്‍ ശെയാര്‍ യാശൂ 
ബും ചെന്ന്‌ ആഹാസിനോടു സംസാരിക്കണം. 
മുകളിലത്തെ കുളത്തിലേക്കു വെള്ളമൊഴുകു 
ന്നിടത്തേക്കു ചെല്ലണം. അലക്കുകാരന്‍െറ വയ 
ലിലേക്കു പോകുന്ന വഴിയിലാണത്‌. 





ഞ്ഞു, “ഇതാ ഈ കല്‍ക്കരികൊണ്ട നിന്‍െറ 
ചുണ്ടുകളില്‍ സ്പര്‍ശിച്ചതോടെ നീ ചെയ്ത 
തെറ്റുകള്‍ നിന്നില്‍നിന്നും പോയിരിക്കുന്നു. 
നിന്‍െറ പാപങ്ങള്‍ തുടച്ചുകളയപ്പെട്ടിരിക്കു 
ന്നു.” 

അനന്തരം ഞാനെന്‍റെ യഹോവയുടെ 
സ്വരം കേട്ടു. യഹോവ ചോദിച്ചു, “എനിക്ക്‌ 
ആരെ അയയ്ക്കാനാവും? നമുക്കുവേണ്ടി ആരു 
പോകും?” അതിനാല്‍ ഞാന്‍ പറഞ്ഞു, “ഇതാ 
ഞാനിവിടുണ്ട്‌. എന്നെ അയച്ചാലും!” 

അപ്പോള്‍ യഹോവ പറഞ്ഞു, “ചെന്നു ജന 
ത്തോട്‌ ഇങ്ങനെ പറയുക: “ശ്രദ്ധിച്ചുകേള്‍ക്കു 
ന്നു, പക്ഷേ മനസ്സ്സിലാക്കുന്നില്പ. ശ്രദ്ധിച്ചുനോ 
ക്കുന്നു. പക്ഷേ പഠിക്കുന്നില്ല!” 19%ജനത്തെ ആശ 
യക്കുഴപ്പത്തിലാക്കുക. മനുഷ്യരെ അവര്‍ കാണു 
ന്നതും കേള്‍ക്കുന്നതുമായ കാര്യങ്ങള്‍ മനസ്സിലാ 
ക്കാന്‍ കഴിയാത്തവരാക്കുക. നീ അങ്ങനെ ചെ 





4“ആഹാസിനോടു പറയുക, “ജാഗ്രതയായി 
രിക്കുക, ശാന്തനായിരിക്കുക. രെസീനെയും 
രെമല്യാവിന്‍റെറ പുത്രനെയും ഭയപ്പെടാതിരി 
ക്കുക. എരിഞ്ഞ രണ്ടു കമ്പുകള്‍ പോലെയാണ 
വര്‍. മുമ്പ്‌ അവര്‍ തീക്കൊള്ളികളായിരുന്നു. 
എന്നാലിന്നവര്‍ വെറും പുകയാകുന്നു. രെസീ 
നും അരാമും രെമല്യാവിനന്‍െറെ പുത്രനും കോപാ 
കൂലരാണ്‌. അവര്‍ നിനക്കെതിരെ ഗൂഡാലോ 
ചന നടത്തിയിരിക്കുന്നു. അവര്‍ പറഞ്ഞു: നമു 
ക്കു ചെന്ന്‌ യെഹൂദയ്ക്കെതിരെ യുദ്ധം ചെയ്യാം. 
യെഹൂദയെ നമുക്കിടയില്‍ പങ്കു വയ്ക്കാം. 
താബെയലിനന്‍െറ പുത്രനെ നമുക്ക്‌ യെഹുദയു 
ടെ പൂതിയ രാജാവാക്കാം.”” 

എന്‍െറ യജമാനനായ യഹോവ പറയുന്നു, 
“അവരുടെ പദ്ധതി വിജയിക്കുകയില്ല. അങ്ങ 
നെ സംഭവിക്കുകയില്ല. രെസീന്‍ ദമസ്കസി 
ലെ രാജാവായിരിക്കെ അതു സംഭവിക്കുകയില്ല. 

















യ്തില്ലെങ്കില്‍ അവര്‍ തങ്ങള്‍ കേള്‍ക്കുന്നതും 
കാണുന്നതും മനസ്സിലാക്കിയേക്കാം. അപ്പോള്‍ 
അവര്‍ എന്നിലേക്കു തിരികെവരുകയും സൂഖ 
പ്ലെടുത്തപ്പെടുകയും ചെയ്തേക്കാം!” 

1അപ്പ്പോള്‍ ഞാന്‍ ചോദിച്ചു, “യജമാനനേ 
എത്രകാലം ഞാനിങ്ങനെ ചെയ്യണം?” 
യഹോവ മറുപടി പറഞ്ഞു, “നഗരങ്ങള്‍ നശി 
പ്പിക്കപ്പെടുന്നതുവരെയും മനുഷ്യര്‍ അവിടം 
വിട്ടുപോകുംവരെയും ഇതുചെയുക. വീടുക 
ളില്‍ ഒരാള്‍പോലും അവശേഷിക്കാതിരിക്കും 
വരെ ഇതു ചെയ്യുക. ദേശം നശിപ്പിക്കപ്പെടു്‌ 
ശൂന്യമായി ഉപേക്ഷിക്കപ്പെടുംവരെ അങ്ങനെ 
ചെയ്യുക.” 

12യഹോവ ജനത്തെ വളരെ ദൂരത്തേക്ക്‌ ഓടി 
ക്കും. രാജ്യത്ത്‌ ശൂന്യമായ ഒരുപാടു സ്ഥലമുണ്ടാ 
കും. 3പക്ഷേ പത്തിലൊന്നു ജനത്തെ അവിടെ 
തങ്ങാന്‍ അനുവദിക്കും. നശിപ്പിക്കപ്പെടേണ്ടവ 
രായിരുന്നുവെങ്കിലും അവര്‍ യഹോവയിങ്ക 
ലേക്കു തിരികെവരും. അവര്‍ ഒരു ഓക്കുമരം 
പോലെയായിരിക്കും. വെട്ടിയിട്ടാലും ഒരു കുറ്റി 
നില്‍ക്കും. ഈ കുറ്റി വളരെ വിശിഷ്ടമായ 
വിത്താകുന്നു. 














അരാമുമായുള്ള പ്രശ്നം 
യോഥാമിനന്‍െറ പുത്രനായിരുന്നു ആഹാസ്‌. 
ഉസ്റ്റീയാവിനന്‍െറ പുത്രനായിരുന്നു യോഥാം. 
രെസീനായിരുന്നു അരാമിലെ രാജാവ്‌. രെമല്യാ 
വിന്‍െറ പുത്രനായ പേക്കഹ്‌ യിസ്രായേലിലെ 
രാജാവും. ആഹാസ്‌, യെഹൂദയിലെ രാജാവാ 
യിരുന്ന കാലത്ത്‌ രെസീനും പേക്കഹും യെരൂശ 





എഫ്രയീം ഇപ്പോഴൊരു രാഷ്ട്രമാകുന്നു. എ 
ന്നാല്‍ വരാന്‍പോകുന്ന അറുപത്തഞ്ചു വര്‍ഷ 
ത്തിനുള്ളില്‍ എഫ്രയീം ഒരു രാജ്യമായി തുടരു 
ന്നത്‌ തടയപ്പെടും. ശമര്യാ എഫ്രയീമിന്‍െറ 
തലസ്ഥാനമായിരിക്കുമ്പോഴും രെമല്യാവിന്‍െറ 
പുത്രന്‍ ശമര്യയുടെ ഭരണാധിപനായിരിക്കു 
മ്പോഴും അവരുടെ പദ്ധതി വിജയിക്കുകയില്ല. 
നീ ഈ സന്ദേശം വിശ്വസിക്കാതിരുന്നാല്‍ ജനം 
നിന്നെ വിശ്വസിക്കുകയില്ല.” 


ഇമ്മാനൂവേല്‍- ദൈവം നമ്മോടൊപ്പമാകുന്നു 

10അനന്തരം യഹോവ ആഹാസിനോടു തുട 
ര്‍ന്നു പറഞ്ഞു; യഹോവ പറഞ്ഞു, “ഇതെല്ലാം 
ശരിയാണെന്നു തെളിയിക്കാന്‍ ഒരു അടയാളം 
ചോദിക്കുക. നിനക്ക്‌ ഇഷ്ടമുള്ള അടയാളം 
ചോദിക്കാം. ശിയോള്‍ പോലെ ഒരഗാധതയില്‍ 
നിന്നോ ആകാശത്തോളം ഉയരത്തില്‍ നിന്നോ 
അടയാളം വരാം.” 

12എന്നാല്‍ ആഹാസ്‌ പറഞ്ഞു, “ഞാന്‍ തെളി 
വിനായി ഒരടയാളം ചോദിക്കുകയില്ല. യഹോ 
വയെ ഞാന്‍ പരീക്ഷിക്കുകയില്ല.” 13അപ്പോള്‍ 
യെശയ്യാവു പറഞ്ഞു, “ദാവീദിന്‍െറ കൂടും 
ബമേ, ശ്രദ്ധയോടെ കേള്‍ക്കുക! നീ ജനത്തി 
ന്‍െറ ക്ഷമ പരീക്ഷിക്കുന്നു-നിനക്കതു പ്രധാന 
വുമല്ല. അതിനാല്‍ നീയിപ്പോള്‍ എന്‍െറ ദൈവ 
ത്തിന്‍൯െറ ക്ഷമയെ പരീക്ഷിക്കുന്നു. 14എന്നാല്‍ 
എന്റെറ യജമാനനായ ദൈവം ഒരു അടയാളം 
കാണിക്കും: 

അതാ ഒരു കന്യക. അവള്‍ ഗര്‍ഭവതിയാകു 
ന്നു. അവളൊരു പുത്രനു ജന്മമേകുകയും 








661 


ചെയ്യും. അവള്‍ അവന്‍ ഇമ്മാനൂവേല്‍ എന്നു 
പേരിടും. 

ഇത്മാനൂവേല്‍ വെണ്ണയും തേനും ഭക്ഷിക്കും. 
നന്മ ചെയ്യേണ്ടതെങ്ങനെയെന്നും തിന്മയെ 
നിരാകരിക്കേണ്ടതെങ്ങനെയെന്നും പഠിക്കുന്ന 
തരത്തിലായിരിക്കും അവന്‍ ജീവിക്കുക. 

16എന്നാല്‍ കുട്ടിക്ക്‌ നന്മതിനമകളെപ്പറ്റി പഠി 
ക്കാന്‍ പ്രായമാകുമ്മുന്വേ തന്നെ എഫ്രയീമും 
അരാമും ശൂന്യമാകും. 

“നിങ്ങളിപ്പോള്‍ ആ രണ്ടു രാജാക്കന്മാരെയും 
ഭയക്കുന്നു. 17എന്നാല്‍ നിങ്ങള്‍ യഹോവയെ 
യാണു ഭയക്കേണ്ടത്‌. എന്തുകൊണ്ടെന്നാല്‍ 
യഹോവ നിങ്ങള്‍ക്ക്‌ കുറെ ദുരിതങ്ങളുണ്ടാക്കും. 
ആ ദുരിതങ്ങള്‍ നിങ്ങള്‍ക്കും നിങ്ങളുടെ പിതാ 
ക്കന്മാരുടെ കുടുംബങ്ങള്‍ക്കും വരും. ദൈവം 
എന്തുചെയ്യും? ദൈവം അശ്ശൂരിലെ രാജാവിനെ 
ക്കൊണ്ട്‌ നിങ്ങള്‍ക്കെതിരെ യുദ്ധം ചെയ്യിക്കും. 

18“ആ സമയം യഹോവ “പറവയെ' വിളിക്കും. 
(പറവ ഇപ്പോള്‍ ഈജിപ്തിലെ അരുവികള്‍ 
ക്കരികിലാണ്‌.) യഹോവ “തേനീച്ചയെ വിളി 
ക്കുകയും ചെയ്യും. (തേനീച്ച' ഇപ്പോള്‍ അശ്ശൂരി 
ലാണ്‌.) ഈ ശത്രുക്കള്‍ നിങ്ങളുടെ രാജ്യത്തേക്കു 
വരും. 9ഈ ശത്രുക്കള്‍ മരുഭൂമിയിലെ അരുവിക 
ള്‍ക്കടുത്തുള്ള പാറകള്‍ നിറഞ്ഞ ഗര്‍ത്തങ്ങളി 
ലും മുള്‍പ്പടര്‍പ്പുകളിലും ഉറവകളിലും തമ്പടി 
ക്കും 20യെഹൂദയെ ശിക്ഷിക്കാന്‍ യഹോവ 
അശ്ശൂരിനെ ഉപയോഗിക്കും. അശ്ശൂര്‍ വാടക 
യ്ക്കെടുത്ത ക്ഷരക്കത്തിപോലെ ഉപയോഗി 
ക്കപ്പെടും. യഹോവ യെഹൂദയുടെ തലയിലെ 
യും കാലുകളിലെയും രോമങ്ങള്‍ വടിച്ചുക 
ളയും പോലെയായിരിക്കുമത്‌. യഹോവ യെഹുൂ 
ദയുടെ താടി വടിച്ചുകളയുമ്പോലെയായിരി 
ക്കുമത്‌. 

21“അന്ന്‌ ഒരാള്‍ക്ക്‌ ഒരു പശുക്കിടാവിനെയും 
രണ്ട്‌ ആണാട്ടിന്‍കുട്ടികളെയും മാത്രമേ പുലര്‍ 
ത്താന്‍ കഴിയൂ. 22അയാള്‍ക്ക്‌ വെണ്ണ തിന്നാനുള്ള 
പാലേ ലഭിക്കുകയുള്ളൂ. രാജ്യത്തുള്ള എലാവരും 
വെണ്ണയും തേനും ഭക്ഷിക്കും. 2ഈ ദേശത്ത്‌ 
ആയിരം മുന്തിരിച്ചെടികളുള്ള തോട്ടങ്ങളുണ്ട്‌. 
ഓരോ മുന്തിരിച്ചെടിക്കും ആയിരം വെള്ളിനാ 
ണയങ്ങള്‍ വിലയുണ്ട്‌. എന്നാല്‍ ഈ വയലു 
കള്‍ മുഴുവന്‍ കളകളും മുള്‍പ്പടര്‍പ്പുകളും 
കൊണ്ടുനിറയും. 23ദേശം കാടായി മാറുകയും 
വേട്ടയ്ക്കുള്ള സ്ഥലം മാത്രമായിത്തീരുകയും 
ചെയ്യും. 2ജനം ഒരു കാലത്തിവിടെ അദ്ധ്വാനി 
ച്‌ ഭക്ഷണപദാര്‍ത്ഥങ്ങള്‍ കൃഷി ചെയ്തിരുന്നു. 
എന്നാലിന്ന്‌ മനുഷ്യര്‍ അവിടേക്കു പോകുകയി 
ല്ല. ദേശം മുഴുവന്‍ കളകളും മുള്ളും നിറയും. 
ആടുകളും കന്നുകാലികളും മാത്രമേ അവിടേ 
ക്കു പോകൂ.” 
































അശ്ശൂർ ഉടന്‍ വരും 

യഹോവ എന്നോടു പറഞ്ഞു, “വലിയൊരു 

ചുരുളെടുത്ത ഇക്കാര്യങ്ങള്‍ എഴുതു: “'മഹേര്‍ 
-ശാലാല്‍ ഹാള്‍-ബസിനുള്ളതാണിത്‌.” (“താമ 
സിയാതെ കൊള്ളയും മോഷണവും സംഭവി 
ക്കും.” എന്നാണിതിനര്‍ത്ഥം.)” 

വിശ്വസ്തസാക്ഷികളായി ഉപയോഗിക്കാ 
വുന്ന ചിലരെ ഞാന്‍ സംഘടിപ്പിച്ചു. (പുരോ 
ഹിതനായ ഉനരിയാവ്‌, യെബെരെഖ്യാവിന്‍െറ 
പുത്രനായ സെഖര്യാവ്‌ എന്നിവരായിരുന്നു 
അവര്‍.) ഞാന്‍ ഈ വാക്കുകള്‍ എഴുതുന്നത്‌ 
അവര്‍ നിരീക്ഷിച്ചു. 3അനന്തരം ഞാന്‍ പ്രവാ 
ചകിയെ പ്രാപിച്ചു. അവള്‍ ഗര്‍ഭം ധരിക്കുക 








യെശയ്യാവ്‌ 7:15-8:16 


യും ഒരു പുത്രനു ജന്മമേകുകയും ചെയ്തു. 
അപ്പോള്‍ യഹോവ എന്നോടു പറഞ്ഞു, “കുട്ടി 
ക്ക്‌ മഹേര്‍-ശാലാല്‍ ഹാശ്‌-ബസ്‌ എന്നു പേരി 
ടുക. എന്തുകൊണ്ടെന്നാല്‍, കൂട്ടി “അമ്മ, 
“അപ്പന്‍” എന്നൊക്കെ പറയാന്‍ തുടങ്ങുംമുമ്പേ 
ദൈവം ദമസ്കസിലും ശമര്യയിലുമുള്ള സര്‍വ്വ 
സമ്പത്തും ധനവും എടുത്തുകൊണ്ടു പോകുക 
യും അതെല്ലാം അശ്ശൂരിലെ രാജാവിനു നല്‍കു 
കയും ചെയ്യും.” 

ടയഹോവ വീണ്ടും എന്നോടു സംസാരിച്ചു. 
എന്‍റെ യജമാനന്‍ പറഞ്ഞു, “ശീലോഹിലെ 
മെല്ലെയൊഴുകുന്ന തടാകത്തിലെ വെള്ളം സ്വീ 
കരിക്കാന്‍ ഇവര്‍ വിസമ്മതിക്കുന്നു. ഇവര്‍ 
രെസീനിലും രെമല്യാവിന്‍െറ പൂത്രനിലും 
(പേക്കഹ്‌) സന്തുഷ്ടരാണ്‌. 7എന്നാല്‍ ഞാന്‍, 
യഹോവ, അശ്ശൂരിലെ രാജാവിനെയും അയാ 
ളുടെ മുഴുവന്‍ ശക്തിയെയും നിങ്ങള്‍ക്കെതിരെ 
കൊണ്ടുവരും. യൂഫ്രട്ടീസ്‌ നദിയില്‍നിന്നുള്ള 
വലിയൊരു ജലപ്രവാഹംപോലെ അവര്‍ വരും. 
വെള്ളം ഉയര്‍ന്ന്‌ കരകവിയും പോലെയായിരി 
ക്കുമത്‌. 8ആ വെള്ളം നദിയില്‍നിന്നും തെറിച്ച്‌ 
യെഹൂദയിലേക്കൊഴുകും. വെള്ളം യെഹുദയു 
ടെ കണ്ഠത്തോളം ഉയരുകയും അതിനെ ഏതാ 
ണ്ടു മുക്കിക്കളയുകയും ചെയ്യും. 

“ഇമ്മാനൂുവേലേ, ഈ പ്രളയം നിന്‍െറ രാജ്യ 
ത്തെ മുഴുവനും വിഴുങ്ങുംവരെ പരക്കും.” 











തന്‍െറ ദാസന്മാരെ യഹോവ സംരക്ഷിക്കുന്നു 

9രാഷ്ട്രങ്ങളേ, യുദ്ധത്തിനു തയ്യാറാകുക! 
നിങ്ങള്‍ തോല്ലിക്കപ്പെടും. വിദൂര രാഷ്ട്രങ്ങളേ 
ശ്രദ്ധിക്കുക! പോരിന്‌ ഒരുങ്ങുക! നിങ്ങള്‍ പരാജ 
യപ്പെടും. 

10പോരാട്ടത്തിനായി പദ്ധതികളിടുക! നിങ്ങ 
ളുടെ പദ്ധതികള്‍ പൊളിയും. നിങ്ങളുടെ സൈ 
ന്യങ്ങള്‍ക്കു കല്പന നല്‍കുക! നിങ്ങളുടെ കല്പന 
കള്‍ നിഷ്ഫലമാകും. എന്തുകൊണ്ടെന്നാല്‍, 
ദൈവം ഞങ്ങളോടൊപ്പമാകുന്നു! 


യെശയ്യാവിനുള്ള താക്കീതുകള്‍ 

യഹോവ തനറെ മഹാശക്തിയാല്‍ 
എന്നോടു സംസാരിച്ചു. ഈ ജനതയെപ്പോ 
ലെയാകരുതെന്ന്‌ യഹോവ എനിക്കു മുന്നറി 
യിപ്പു നല്‍കി. യഹോവ പറഞ്ഞു, 12“ഓരോരു 
ത്തരും പറയുന്നത്‌ മറ്റുള്ളവര്‍ തങ്ങള്‍ക്കെതിരെ 
ഗൂഡാലോചന നടത്തുന്നുണ്ടെന്നാണ്‌. നീ 
അതൊന്നും വിശ്വസിക്കരുത്‌. അവര്‍ ഭയപ്പെടു 
ന്നതിനെ ഭയക്കുകയുമരുത്‌. അക്കാര്യങ്ങളെ ഭയ 
പ്പെടരുത്‌!” 

നീ ഭയപ്പെടേണ്ട ഒരുവന്‍ സര്‍വ്വശക്തനായ 
യഹോവയാകുന്നു. നീ ആദരിക്കേണ്ടവനും ഭയ 
പ്പെടേണ്ടവനും അവനാകുന്നു. 1യഹോവയെ 
നീ ആദരിക്കുകയും അവനെ പരിശുദ്ധനെന്നു 
കരുതുകയും ചെയ്താല്‍ അവന്‍ നിനക്കൊരു 
അഭയസ്ഥാനമായിരിക്കും. എന്നാല്‍ നീ അവ 
നെ ആദരിക്കുന്നില്ല. അതിനാല്‍ ദൈവം 
നിങ്ങള്‍ തട്ടിവീഴുന്ന ഒരു പാറപോലെയാകു 
ന്നു. അവന്‍ യിസ്രായേലിലെ രണ്ടു കുടുംബ 
ങ്ങളും ഇടറിവീഴാനിടയാക്കുന്ന പാറയാകുന്നു. 
യെരൂശലേമിലെ മുഴുവന്‍ ജനതയെയും പിടി 
കൂടാനുള്ള കെണിയാണു യഹോവ. 15(അനേ 
കം പേര്‍ ആ പാറയില്‍ തട്ടിവീണു തകരും. 
അവര്‍ കെണിയില്‍ പിടിക്കപ്പെടും.) 

16യെശയ്യാവു പറഞ്ഞു, “ഒരു കരാറുണ്ടാക്കി 
മുദ്രവയ്ക്കുക. എന്‍റ ഉപദേശങ്ങള്‍ ഭാവി 





യെശയ്യാവ്‌ 8:17-9:15 


ക്കായി സൂക്ഷിക്കുക. എന്‍െറ ഭക്തന്മാര്‍ നോക്കി 
നില്‍ക്കെ അങ്ങനെ ചെയ്യുക. 17കരാര്‍ ഇതാകു 
ന്നു: 

ഞങ്ങളെ സഹായിക്കാന്‍ ഞാന്‍ യഹോ 
വയെ കാത്തു നില്‍ക്കും. യാക്കോബിന്‍െറ കുടും 
ബത്തെച്ചൊല്ലി യഹോവ ലജ്ജിക്കുന്നു. അവന്‍ 
അവരെ നോക്കാ൯കൂടി മടിക്കുന്നു. പക്ഷേ 
ഞാന്‍ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. 
അവന്‍ ഞങ്ങളെ രക്ഷിക്കും. 

16“എന്‍െറ കുട്ടികളും ഞാനും യിസ്രായേല്‍ 
ജനതയ്ക്കുള്ള അടയാളങ്ങളും തെളിവുകളുമാ 
കുന്നു. ഞങ്ങളെ സര്‍വ്വശക്തനായ യഹോവ- 
സീയോന്‍പര്‍വ്വതത്തില്‍ ജീവിക്കുന്ന യഹോവ 
-അയച്ചതാണ്‌.” 

ചിലര്‍ പറയുന്നു, “ഭാവിപ്രവാചകരോടും 
വെളിച്ചപ്പാടന്മാരോടും എന്താണു ചെയ്യേണ്ട 
തെന്നു ചോദിക്കുക.” (ഈ ഭാവി പ്രവാചകരും 
വെളിച്ചപ്പാടന്മാരും പിറുപിറുക്കുകയും പക്ഷി 
കളെപ്പോലെ ശബ്ദമുണ്ടാക്കുകയും ചെയ്യുന്നു. 
തങ്ങള്‍ക്കു ഗൂഡ വസ്തുതകളറിയാമെന്ന്‌ ആളു 
കളെക്കൊണ്ടു കരുതിക്കാനാണത്‌.) പക്ഷേ, 
ഞാന്‍ നിങ്ങളോടു പറയുന്നതെന്തെന്നാല്‍, 
ജനം തങ്ങളുടെ ദൈവത്തോടു സഹായമപേ 
ക്ഷിക്കണമെന്നാണ്‌! ഭാവിപറയുന്നവരും വെളി 
ചുപ്പാടന്മാരും മരിച്ചവരോടു എന്തു ചെയ്യണ 
മെന്ന്‌ ചോദിക്കുന്നു. ജീവിച്ചിരിക്കുന്നവര്‍ മരി 
ച്ചവരോട്‌ എന്തെങ്കിലും ആവശ്യപ്പെടുന്നതെ 
ന്തിനാണ്‌? 

20ഉപദേശങ്ങളും കരാറും നിങ്ങള്‍ അനുസരി 
ക്കണം. ഈ കല്പനകള്‍ അനുസരിച്ചില്ലെങ്കില്‍ 
നിങ്ങള്‍ തെറ്റായ കല്പനകളനുസരിക്കാനിടയാ 
യേക്കാം. (മന്ത്രവാദികളും ഭാവിപ്രവാചകന്മാ 
രും പുറപ്പെടുവിക്കുന്ന കല്പനകളാണ്‌ തെറ്റാ 
യവ. ആ കല്പനകള്‍ വിലകെട്ടവയാണ്‌; അവ 
യെ അനുകരിച്ചതുകൊണ്ട നിങ്ങള്‍ ഒന്നും നേടു 
കയില്ല.) 

21നീ ആ തെറ്റായ കല്പനകള്‍ പിന്തുടര്‍ന്നാല്‍ 
ദേശത്ത്‌ ദുരിതങ്ങളും പട്ടിണിയുമുണ്ടാകും. ജന 
ങ്ങള്‍ വിശക്കുന്നവരാകും. അപ്പോള്‍ അവര്‍ 
കോപിഷ്ഠരാവുകയും തങ്ങളുടെ രാജാവിനെ 
യും അവരുടെ ദൈവത്തെയും ദുഷിച്ചു പറയു 
കയും ചെയ്യും. അനന്തരം അവര്‍ സഹായത്തി 
നായി ദൈവത്തിനുനേര്‍ക്കു തലയുയര്‍ത്തും. 
22അവര്‍ ചുറ്റിലുമുള്ള തങ്ങളുടെ ദേശത്തു നോ 
ക്കുകയാണെങ്കില്‍ ദുരിതങ്ങളും നിരാശപ്പെടു 
ത്തുന്ന ഇരുട്ടും-സ്വരാജ്യത്തുനിന്നും പുറത്താക്ക 
പെട്ടവരുടെ ഇരുണ്ടദു:ഖം-മാത്രമേ കാണാനു 
ണ്ടാകൂ. ആ ഇരുട്ടില്‍ കുടുങ്ങിയവര്‍ക്ക്‌ സ്വയം 
രക്ഷപ്പെടാനുമാവില്ല. 























ഒരു പുതുദിനം വരുന്നു 
പഴയകാലത്ത്‌, സെബൂലൂന്‍െറയും നഫ്താ 
ലിയുടെയും ദേശം അപ്രധാനമായിരുന്നെ 
ന്ന്‌ ജനം കരുതി. എന്നാല്‍ സമുദ്രത്തിനടുത്തുള്ള 
ദേശത്തെയും യോര്‍ദ്ദാ൯നദിയുടെ മറുകരയെ 
യും യെഹൂദരല്ലാത്തവര്‍ വസിക്കുന്ന ഗലീല 
യെയും പിന്നീടൊരിക്കല്‍ ദൈവം മഹത്താക്കും. 
2അവര്‍ ഇരുട്ടില്‍ വസിച്ചു. പക്ഷേ അവര്‍ 
ഒരു മഹാപ്രകാശം കാണും. നരകംപോലെ ഇരു 
ണ്ട ഒരിടത്താണവര്‍ വസിച്ചത്‌. എന്നാല്‍ “മഹ 
ത്തായ പ്രകാശം” അവര്‍ക്കുമേല്‍ തിളങ്ങും. 
ദൈവമേ, നീ രാജ്യത്തെ വളര്‍ത്തും. മനു 
ഷ്ൃരെ നീ സന്തോഷിപ്പിക്കും. ജനം അവരുടെ 
ആഹ്ദാദം നിന്നോടു പ്രകടിപ്പിക്കുകയും 





662 


ചെയ്യും. വിളവെടുപ്പു സമയത്തെ ആഹ്ലാദം 
പോലെയാണത്‌. യുദ്ധവിജയത്തില്‍ നിന്നു 
നേടിയ വസ്തുക്കള്‍ പങ്കുവയ്ക്കുന്ന സമയ 
ത്തെ ആഹ്ലാദം പോലെയാണത്‌. 4എന്തുകൊ 
ണ്ടെന്നാല്‍, മഹാഭാരം നീ എടുത്തുമാറ്റും. മനു 
ഷൃരുടെ പുറത്തുനിന്നും ഭാരമേറിയ നുകം നീ 
എടുത്തു മാറ്റും. നിന്‍െറ ജനത്തെ ശിക്ഷിക്കാന്‍ 
ശത്രു ഉപയോഗിച്ച വലിയ ദണ്ഡ്‌ നീ എടുത്തു 
മാറ്റും. മിദ്യാനെ നീ തോല്വിച്ച കാലത്തേതു 
പോലെയായിരിക്കുമിത്‌. 

ട്യുദ്ധത്തില്‍ മുന്നോട്ടു പോയ മുഴുവന്‍ 
ചെരിപ്പുകളും നശിപ്പിക്കപ്പെടും. രക്തക്കറ 
പുരണ്ട മുഴുവന്‍ വസ്ത്രങ്ങളും നശിപ്പിക്ക൭ 
ടും. അവ തീയിലെറിയപ്പെടും. വിശിഷ്ടശിശു 
പിറക്കുമ്പോള്‍ അങ്ങനെ സംഭവിക്കും. ദൈവം 
നമുക്കൊരു പുത്രനെ തരും. അവനായിരിക്കും 
ജനത്തെ നയിക്കുന്ന ചുമതല. “അത്ഭുതമന്ത്രി, 
ശക്തനായ ദൈവം, നിത്യമായി ജീവിക്കുന്ന 
പിതാവ്‌, സമാധാനത്തിന്‍െറ രാജകുമാരന്‍” 
എന്നൊക്കെയായിരിക്കും അവന്‍റെ നാമം. 
ശക്തിയും സമാധാനവും അവന്‍െറ രാജ്യത്തു 
ണ്ടായിരിക്കും. ദാവീദിന്‍റെ കുടുംബത്തില്‍ 
നിന്നുള്ള ഈ രാജാവിനായി അതു വളര്‍ന്നു 
കൊണ്ടേയിരിക്കും. ഈ രാജാവ്‌ നന്മയും നീതി 
യും കൊണ്ട്‌ എന്നെന്നേക്കും രാജ്യം ഭരിക്കും. 

സര്‍വ്വശക്തനായ യഹോവയ്ക്കു തന്‍െറ ജന 
ത്തോടു ശക്തമായ സ്നേഹമാണുള്ളത്‌. ആ 
ഗാഡസ്നേഹം കൊണ്ടാണ്‌ അവന്‍ ഇങ്ങനെ 
യൊക്കെ ചെയ്യുന്നത്‌. 








യിസ്രായേലിനെ ദൈവം ശിക്ഷിക്കും 

8 എന്‍െറ യഹോവ യാക്കോബിന്‍റെ ജനത്തി 
നെതിരായി ഒരു കല്പന നല്‍കി. യിസ്രായേലി 
നെതിരെയുള്ള ആ കല്പന അനുസരിക്കപ്പെടും. 
അപ്പോള്‍ എഫ്രയീമിലെ സകലരും, ശമര്യ 
യിലെ നേതാക്കള്‍ പോലും, ദൈവമാണവരെ 
ശിക്ഷിച്ചതെന്നറിയും. 

അവരിപ്പോള്‍, വളരെ അഹങ്കാരികളും പൊ 
ങ്ങച്ചക്കാരുമാണ്‌. 10അവര്‍ പറയുന്നു: “ഈ 
ഇഷ്ടികകള്‍ നിലത്തു വീണേക്കാം, പക്ഷേ 
നാം അവ വീണ്ടും നിര്‍മ്മിക്കും. നമ്മള്‍ ശക്ത 
മായ കല്ലുകള്‍കൊണ്ട്‌ നിര്‍മ്മിക്കപ്പെടും. ഈ 
ചെറുവൃക്ഷങ്ങള്‍ മുറിയ്ക്കപ്പെടും. പക്ഷേ 
ഞങ്ങളവിടെ പൂതിയ മരങ്ങള്‍ നടും. പുതിയ 
മരങ്ങളാകട്ടെ, വലുതും ശക്തവുമായിരിക്കും.” 

1അതിനാല്‍, യിസ്രായേലിനെതിരെ യുദ്ധം 
ചെയ്യാനുള്ളവരെ യഹോവ കണ്ടെത്തും. രെസീ 
നിന്‍െറ ശത്രുക്കളെ യഹോവ അവര്‍ക്കെതിരെ 
കൊണ്ടുവരും. കിഴക്കുനിന്നും അരാമ്യരെയും 
പടിഞ്ഞാറുനിന്ന്‌ ഫെലിസ്ത്യരെയും യഹോ 
വ കൊണ്ടുവരും. ആ ശത്രുക്കള്‍ തങ്ങളുടെ 
സൈന്യത്തെ ഉപയോഗിച്ച്‌ യിസ്രായേലിനെ 
തോല്പിക്കും. എന്നാല്‍ ദൈവം അപ്പോഴും യി 
സ്രായേലിനോടു കോപിച്ചിരിക്കും. യഹോവ 
അപ്പോഴും ജനത്തെ ശിക്ഷിക്കാന്‍ തയ്യാറായിരി 
ക്കും. 

3ദൈവം ജനത്തെ ശിക്ഷിക്കുമെങ്കിലും 
അവര്‍ പാപം ചെയ്യുന്നതു നിര്‍ത്തുകയില്ല. 
അവര്‍ അവനിലേക്കു മടങ്ങിച്ചെപ്പുകയില്ല. 
സര്‍വ്വശക്തനായ യഹോവയെ അവര്‍ പിന്തു 
ടരുകയില്ല. 14അതിനാല്‍ യഹോവ യിസ്രായേ 
ലിന്‍െറ തലയും വാലും മുറിക്കും. ശാഖയും 
ഇലയുടെ തണ്ടുമൊക്കെ അവന്‍ ഒരു ദിവസം 
കൊണ്ട മുറിച്ചുമാറ്റും. 14(മൂപ്പന്മാരെന്നും പ്രമാ 

















663 


ണിമാരെന്നുമാണ്‌ തലയെന്നതിനര്‍ത്ഥം. നുണ 
കള്‍ പറയുന്ന പ്രവാചകര്‍ എന്നാണ്‌ വാലിന 
ര്‍ത്ഥം.) 

1ജനത്തെ നയിക്കുന്നവര്‍ തെറ്റായ മാര്‍ഗ്ഗ 
ത്തിലൂടെയാണവരെ നയിക്കുന്നത്‌. അവരെ 
പിന്തുടരുന്നവരാകട്ടെ, നശിപ്പിക്കപ്പെടുകയും 
ചെയ്യും. 17സര്‍വ്വരും ദുഷ്ടന്മാരാണ്‌. അതിനാല്‍ 
യഹോവ യുവാക്കളില്‍ സന്തുഷ്ടനല്ല. യഹോ 
വ അവരുടെ വിധവകളോടും കുട്ടികളോടും 
കരുണ കാട്ടുകയുമില്ല. എന്തുകൊണ്ടെന്നാല്‍, 
സകലരും ദുഷ്ടരാണ്‌. ദൈവവിരുദ്ധമായ 
കാര്യങ്ങള്‍ മനുഷ്യര്‍ ചെയ്യുന്നു. അവര്‍ നുണ 
പറയുന്നു. അതിനാല്‍ ദൈവം അവരോടു 
കോപിച്ചുകൊണ്ടേയിരിക്കും. അവന്‍ അവരെ 
ശിക്ഷിച്ചുകൊണ്ടേയിരിക്കും. 

$8 ചെറിയൊരഗ്നി പോലെയാണു തിന്മ. 
അഗ്നി ആദ്യം കളകളെയും മുള്‍പ്പടര്‍പ്പുകളെ 
യും എരിച്ചു കളയുന്നു. പിന്നെ അത്‌ ആളി 
പടര്‍ന്ന്‌ കാട്ടിലെ പൊന്തകളെ കരിയ്ക്കുന്നു. 
അവസാനം അതൊരു മഹാഗ്നിയായിത്തീരു 
കയും എല്ലാറ്റിനെയും പുകയാക്കി മാറ്റുകയും 
ചെയ്യുന്നു. 

19സര്‍വൃശക്തനായ യഹോവ കോപിച്ചിരി 
ക്കുന്നു, അതിനാല്‍ ദേശം മുഴുവനും അഗ്നിക്കി 
രയാകും. സകലരും ആ അഗ്നിയില്‍ എരിക്ക 
പ്പെടും. തന്‍റ സഹോദരനെപ്പോലും രക്ഷി 
ക്കാന്‍ ആരും തുനിയുകയില്ല. മ2വലതുവശത്ത്‌ 
ജനം എന്തോ കടിച്ചുപറിക്കുന്നു. പക്ഷേ അവര്‍ 
ക്കപ്പോഴും വിശക്കും. ഇടതുവശത്തും അവര്‍ 
എന്തോ തിന്നും. പക്ഷേ അതുകൊണ്ടും നിറയു 
കയില്ല. അനന്തരം ഓരോരുത്തനും തിരിഞ്ഞ്‌ 
സ്വന്തം ശരീരം തിന്നും. 2(മനശ്ശെ എഫ്രയീമി 
നെതിരെ യുദ്ധം ചെയ്യും, എഫ്രയീം മനശ്ലെയ്‌ 
ക്കെതിരെയും യുദ്ധം ചെയ്യും എന്നാണിതിന 
ര്‍ത്ഥം. പിന്നെ, അവ രണ്ടും യെഹൂദയ്ക്കെതിരെ 
തിരിയുകയും ചെയ്യും.) 

യഹോവ ഇപോഴും യിസ്രായേലിനെതിരെ 
കോപിഷ്ഠനാണ്‌. തന്‍െറ ജനത്തെ ശിക്ഷി 
ക്കാന്‍ യഹോവ ഇപ്പോഴും സന്നദ്ധനാണ്‌. 

ദുഷ്ടനിയമങ്ങളെഴുതുന്ന നിയമനിര്‍മ്മാ 
10 താക്കളെ നോക്കുക. മനുഷ്യനു ജീവിതം 
ഹമാക്കുന്ന നിയമങ്ങളാണവരുണ്ടാക്കു 

ന്നത്‌. പോവങ്ങളോടു നീതി കാട്ടാത്തവരാണ 
വര്‍. പാവങ്ങളുടെ അവകാശങ്ങള്‍ അവര്‍ കവ 
ര്‍ന്നെടുക്കുന്നു. വിധവകളെയും അനാഥരെയും 
കൊള്ളയടിക്കാന്‍ അവരനുവദിക്കുന്നു. 

ദ്നിയമനിര്‍മ്മാതാക്കളേ, നിങ്ങള്‍ ചെയ്തിരി 
ക്കുന്നതിന്‍െറ വിശദീകരണം നിങ്ങള്‍ നല്‍കേ 
ണ്ടിവരും. അപ്പോള്‍ നിങ്ങളെന്തു ചെയ്യും? വിദൂ 
രമായൊരു രാജ്യത്തു നിന്നാണു നിങ്ങളുടെ 
വിനാശം വരിക. അപ്പോള്‍ സഹായത്തിനായി 
നിങ്ങള്‍ എങ്ങോട്ടോടും? നിങ്ങളുടെ പണവും 
സമ്പത്തുമൊന്നും നിങ്ങളെ രക്ഷിക്കുകയില്ല. 
ഒരു തടവുകാരനെപ്പോലെ നിങ്ങള്‍ക്കു നമ 
സ്കരിക്കേണ്ടിവരും. മരണമടഞ്ഞവനെപ്പോ 
ലെ നിങ്ങള്‍ നിലംപതിക്കും. എന്നാല്‍ അതു 
നിങ്ങളെ സഹായിക്കയില്ല! ദൈവം അപ്പോഴും 
കോപിക്കും. അപ്പോഴും നിങ്ങളെ ശിക്ഷിക്കാന്‍ 
ദൈവം സന്നദ്ധനായിരിക്കും. 

ദൈവം പറയും, “അശ്ശൂരിനെ ഞാനൊരു 
വടിപോലെ ഉപയോഗിക്കും. കോപത്താല്‍, 
യിസ്രായേലിനെ ശിക്ഷിക്കാന്‍ ഞാന്‍ ആശ്ശൂ 
രിനെ ഉപയോഗിക്കും. ഞിന്മകള്‍ ചെയ്യുന്നവര്‍ 
ക്കെതിരെ യുദ്ധം ചെയ്യാന്‍ അശ്ശൂരിനെ ഞാന്‍ 

















യെശയ്യാവ്‌ 9:16-10:16 


അയയ്ക്കും. ഞാനവരോടു കോപിച്ചിരിക്കുന്നു. 
അതിനാല്‍ അവര്‍ക്കെതിരെ യുദ്ധം ചെയ്യാന്‍ 
ഞാന്‍ അശ്ശൂരിനോടു കല്പിക്കും. അശ്ശൂര്‍ അവരെ 
തോല്ലിക്കുകയും അവരുടെ ധനം അപഹരിക്കു 
കയും ചെയ്യും. യിസ്രായേല്‍ അശ്ശൂരിന്‌ തെരു 
വില്‍ നടക്കുമ്പോള്‍ കാലിനടിയില്‍പ്പെടുന്ന 
ചെളിപോലെയാകും. 

"എന്നാല്‍ ഞാനവരെ ഉപയോഗിക്കുമെന്ന്‌ 
അശ്ശൂർ മനസ്സിലാക്കുകയില്ല. അവന്‍ എനി 
ക്കൊരായുധമാണെന്ന്‌ അശ്ലൂര്‍ കരുതുന്നില്ല. 
മറ്റുള്ളവരെ നശിപ്പിക്കണമെന്നേ അവര്‍ക്കുള്ളൂ. 
അനവധി രാഷ്ട്രങ്ങളെ നശിപ്പിക്കണമെന്നു 
മാത്രമേ അശ്ലൂര്‍ ആലോചിക്കുന്നുള്ളൂ. “അശ്ശൂർ 
അവനോടു തന്നെ പറയുന്നു, “എന്‍െറ നേതാ 
ക്കളെല്ലാം രാജാക്കന്മാരെപ്പോലെയാകുന്നു! 
കാല്‍നോ നഗരം കര്‍ക്കെമീശ്നഗരം പോലെ 
യാകുന്നു. അര്‍പ്പാദ്നഗരം ഹമാത്ത്‌ നഗരം പോ 
ലെയുമാകുന്നു. ശമര്യാനഗരം ദമസ്കസ്നഗരം 
പോലെയാകുന്നു. 10ആ ദുഷ്ട രാഷ്ട്രങ്ങളെ 
ഞാന്‍ തോല്വിക്കുകയും ഇപ്പോള്‍ അവയെ നിയ 
ന്ത്രിക്കുകയും ചെയ്യുന്നു. അവര്‍ ആരാധിക്കുന്ന 
വിഗ്രഹങ്ങള്‍ യെരൂശലേമിന്‍െറയും ശമര്യയു 
ടെയും വിഗ്രഹങ്ങളെക്കാള്‍ ശ്രേഷ്ഠമാകുന്നു. 
വശമര്യയെയും അവളുടെ വിഗ്രഹങ്ങളെയും 
ഞാന്‍ പരാജയപ്പെടുത്തി. യെരൂശലേമിനെയും 
അവളുടെ ജനം ഉണ്ടാക്കിയ വിഗ്രഹങ്ങളെയും 
ഞാന്‍ പരാജയപ്പെടുത്തും.” 

12യെരൂശലേമിനോടും സീനായിപര്‍വൃത 
ത്തോടും ചെയ്യാനുദ്ദേശിച്ചതു മുഴുവന്‍ എന്‍െറ 
യജമാനന്‍ പൂര്‍ത്തീകരിക്കും. അനന്തരം യഹോ 
വ ആഅശ്ശൂരിനെ ശിക്ഷിക്കും. അശ്ലൂരിനന്‍െറ രാജാ 
വ്‌ വളരെ അഹങ്കാരിയാകുന്നു. അവന്‍െറ അഹ 
ങ്കാരം അവനെക്കൊണ്ട്‌ അനവധി തിന്മകള്‍ 
ചെയ്യിച്ചു. അതിനാല്‍ ദൈവം അവനെ ശിക്ഷി 
ക്കും. 

രി രാജാവു പറയുന്നു, “ഞാന്‍ 
വളരെ ജ്ഞാനിയാകുന്നു. എന്‍െറ സ്വന്തം 
ജ്ഞാനം കൊണ്ടും ശക്തികൊണ്ടും പല മഹാ 
കാര്യങ്ങളും ഞാന്‍ ചെയ്തിട്ടുണ്ട്‌. അനേകം 
രാഷ്ട്രങ്ങളെ ഞാന്‍ തോല്ലിച്ചിരിക്കുന്നു. അവരു 
ടെ ധനം ഞാനപഹരിച്ചിട്ടുണ്ട. അവരുടെ ജന 
ത്തെ ഞാന്‍ അടിമകളാക്കിയിട്ടുമുണ്ട. അതിശ 
ക്തനാണുൂ ഞാന്‍. 4എനന്‍െറ സ്വന്തം കൈകള്‍ 
കൊണ്ട്‌ അവരുടെയെല്ലാം ധനം പക്ഷിക്കൂട്ടില്‍ 
നിന്നും മുട്ട കൈയിട്ടെടുക്കുമ്പോലെ ഞാന്‍ 
കവര്‍ന്നെടുത്തു. പക്ഷി പലപ്പോഴും മുട്ടയും 
കൂടും വിട്ടുപോകാറുണ്ട്‌. കൂടുകാക്കാ൯ന്‍ ആരു 
മുണ്ടാകില്ല. ചിറകടിക്കാനോ ബഹളമുണ്ടാക്കി 
തടയാനോ ഒരു പക്ഷിയുമില്ല. അതിനാല്‍ മനു 
ഷ്യര്‍ മൂട്ട എടുക്കുന്നു. അതേപോലെ ഭൂമിയിലെ 
സകല മനുഷ്യരെയും എടുക്കുന്നതില്‍നിന്നും 
എന്നെ തടയാനും ആരുമുണ്ടായിരുന്നില്ല.” 





അശ്ശൂരിന്‍റെറ ശക്തിയെ ദൈവം 
നിയന്ത്രിക്കുന്നു 
കോടാലി, അതിനെക്കൊണ്ടു വെട്ടുന്നവ 
നെക്കാള്‍ ശ്രേഷ്ഠമല്പ. അറക്കവാള്‍ അതുകൊ 
ണ്ടറക്കുന്നവനെക്കാള്‍ ശ്രേഷ്ഠമല്പ. എന്നാല്‍ 
താന്‍ ദൈവത്തെക്കാള്‍ കൂടുതല്‍ പ്രധാനിയും 
ശക്തനുമാണെന്ന്‌ അശ്ശൂർ കരുതുന്നു. വടിയെ 
ടുത്ത്‌ ആരെയെങ്കിലും തല്ലുന്നവനെക്കാള്‍ വടി 
ശക്തവും ശ്രേഷ്ഠമാകുന്നതുപോലെയാണിത്‌. 
1താന്‍ മഹാനെന്ന്‌ അശ്ശൂര്‍ കരുതുന്നു. പക്ഷേ 
സര്‍വ്വശക്തനായ യഹോവ അശ്ശൂരിനെതിരെ 








യെശയ്യാവ്‌ 10:17-11:7 


ഒരു മഹാരോഗത്തെ അയയ്ക്കും. രോഗിക്കു 
ഭാരം കുറയുമ്പോലെ അശ്ശൂരിന്‌ തന്‍െറ സമ്പ 
ത്തും ശക്തിയും നഷ്ടമാകും. അനന്തരം അശ്ശൂ 
രിന്‍െറ തേജസ്സ്‌ നശിപ്പിക്കപ്പെടും. എല്ലാം നശി 
ക്കുംവരെ കത്തുന്ന അഗ്നിപോലെയായിരിക്കു 
മത്‌. 17യിസ്രായേലിന്‍െറ പ്രകാശം (ദൈവം) 
തീജ്വാലപോലെയായിരിക്കും. പരിശുദ്ധനായ 
വന്‍ ഒരു തീനാളം പോലെയായിരിക്കും. ആദ്യം 
കളകളെയും മുള്‍ച്ചെടികളെയും നശിപ്പിക്കുന്ന 
ജ്വാലപോലെയായിരിക്കുമവ൯. 18അനന്തരം 
ജ്വാല വളരുകയും വന്മരങ്ങളെയും മുന്തിരി 
ത്തോപ്പുകളെയും കരിച്ചുകളയുകയും ചെയു 
ന്നു. അവസാനം, എല്ലാം-മനുഷ്യര്‍പോലും 
നശിപ്പിക്കപ്പെടുന്നു. ദൈവം അശ്ശൂരിനെ നശി 
പ്പിക്കുമ്പോഴും അങ്ങനെയായിരിക്കും. ദ്രവി 
ക്കുന്ന വിറകു പോലെയായിരിക്കും അശ്ശൂര്‍. 
1വനത്തില്‍ ഏതാനും മരങ്ങള്‍ മാത്രം അവശേ 
ഷിക്കും. പക്ഷേ, ഒരു കുട്ടിക്കുപോലും അവ 
എണ്ണിത്തീര്‍ക്കാം. 

20ആ സമയം, യിസ്രായേലില്‍ ജീവനോടെ 
അവശേഷിക്കുന്നവരും യാക്കോബിനന്‍െറ കുടും 
ബത്തില്‍ നിന്നുള്ളവരും തങ്ങളെ മര്‍ദ്ദിക്കുന്ന 
വനെ ആശ്രയിക്കുന്നത്‌ തുടരുകയില്പ. യഹോവ 
യെ, യിസ്രായേലിന്‍െറ വിശുദ്ധനെ ആശ്രയി 
ക്കണമെന്ന്‌ അവര്‍ പഠിക്കും. യാക്കോബിനന്‍െറ 
കുടുംബത്തില്‍ അവശേഷിക്കുന്നവര്‍ വീണ്ടും 
ശക്തനായ ദൈവത്തെ പിന്തുടരും. 

22നിന്‍െറ ജനം വളരെയുണ്ട്‌. സമുദ്രത്തിലെ 
മണല്‍ത്തരികളെപ്പോലെയാണവര്‍. എന്നാല്‍ 
യഹോവയിങ്കലേക്കു തിരികെ വരാന്‍ ചിലര്‍ 
മാത്രമേ അവശേഷിക്കൂ. അവര്‍ ദൈവത്തിങ്കലേ 
ക്കു മടങ്ങും. പക്ഷേ ആദ്യം നിന്‍െറ രാജ്യം 
നശിപ്പിക്കപ്പെടും. താന്‍ ദേശത്തെ തകര്‍ക്കുമെ 
ന്ന്‌ ദൈവം പ്രഖ്യാപിച്ചിരിക്കുന്നു. അനന്തരം 
നിറഞ്ഞൊഴുകുന്ന നദിപോലെ ആ ദേശത്തേ 
ക്കു നന്മ ഒഴുകുകയും ചെയ്യും. എന്‍െറ യജമാ 
നന്‍, സര്‍വ്വശക്തനായ യഹോവ ഈ ദേശത്തെ 
തീര്‍ച്ചയായും നശിപ്പിക്കും. 

24എനന്‍്റെ യജമാനന്‍, സര്‍വ്വശക്തനായ 
യഹോവ പറയുന്നു, “സീയോന്‍വാസികളായ 
എന്‍െറ ജനമേ, അശ്ശൂരിനെ ഭയക്കേണ്ടതില്ല! 
മുമ്പ്‌ ഈജിപ്ത്‌ നിങ്ങളെ അടിച്ചതുപോലെ 
അവന്‍ നിങ്ങളെ അടിക്കും. നിന്നെ വേദനിപ്പി 
ക്കാന്‍ അശ്ശൂർ വടി ഉപയോഗിക്കുമ്പോലെ 
ആയിരിക്കുമത്‌. 25പക്ഷേ, ചെറിയൊരു കാല 
ത്തിനുശേഷം എന്‍െറ കോപം അവസാനിക്കും. 
അശ്ശൂർ നിങ്ങളെ വേണ്ടത്ര ശിക്ഷിച്ചതില്‍ 
ഞാന്‍ സംതൃപ്തനാകും.” 

26അനന്തരം സര്‍വ്വശക്തനായ യഹോവ 
അശ്ശൂരിനെ ചാട്ടവാറുകൊണ്ടടിക്കും. മുമ്പ്‌ 
യഹോവ രാവേന്‍ പാറയില്‍ വച്ച്‌ മിദ്യാനെ 
തോല്പിച്ചു. യഹോവ അശ്ശൂരിനെ ആക്രമിക്കൂ 
മ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. മുമ്പ്‌ 
യഹോവ ഈജിപ്തിനെ ശിക്ഷിച്ചു-കടലിനു 






































664 


അശ്ശൂര്‍സൈന്യം യിസ്രായേ 
ലിനെ ആക്രമിക്കുന്നു 

28“അവശിഷ്ടങ്ങള്‍”ക്കടുത്ത്‌ (അയ്യാത്ത്‌) 
സൈന്യം പ്രവേശിക്കും. “മെതിക്കളത്തി”ലൂടെ 
(മിഗ്രോന്‍൯) സൈന്യം നടന്നുപോകും. സൈന്യം 
തങ്ങളുടെ ഭക്ഷണം “കലവറ”യില്‍ (മീക്മാശ്‌) 
സൂക്ഷിക്കും. 29*കടത്തി” (മാബറാഹിലൂടെ 
സൈന്യം നദി കുറുകെകടക്കും. അവര്‍ ഗേബ 
യില്‍ ഉറങ്ങും. റാമാ Sen ശൌലിനന്‍െറ 
ഗിബെയയിലുള്ള ജനം ഓടിപ്പോകും. 

3ബഥ്‌-ഗല്ലീമേ, കരയുക. ലയേശേ ശ്രദ്ധി 
ക്കുക! അനാഥോത്തേ മറുപടി നല്‍കുക! 31മദ്മേ 
നായിലെ ജനം ഓടിപ്പോവുകയാണ്‌. ഗെബീമി 
ലെ ജനം ഒളിച്ചിരിക്കുകയാണ്‌. 3ഈ ദിവസം 
സൈന്യം നോബില്‍ നില്‍ക്കും. യെരുശലേ 
മിലെ പര്‍വൃതമായ സീനായിപര്‍വൃതത്തിനെ 
തിരെ യുദ്ധം ചെയ്യാന്‍ സൈന്യം തയ്യാറെടു 
ക്കും. 

കണ്ടാലും! നമ്മുടെ യജമാനനായ സര്‍വ്വശ 
ക്തനായ യഹോവ മഹാവൃക്ഷത്തെ (അശ്ശൂര) 
അരിഞ്ഞിടും. തന്‍െറ മഹാശക്തിയാലാണ്‌ 
യഹോവയങ്ങനെ ചെയ്യുക. മഹാന്മാരും പ്രമാ 
ണിമാരുമായവര്‍ വീഴ്ത്തപ്പെടും-അവര്‍ അപ്ര 
ധാനികളാകും. 3ഹോവ തന്‍െറ കോടാലി 
കൊണ്ട്‌ കാട്‌ വെട്ടിയിടും. ലൈബാനോനിലെ 
മഹാവൃക്ഷങ്ങള്‍ (പ്രമാണിമാര്‍) വീഴുകയും 


ചെയ്യും. 




















സമാധാനത്തിന്‍െറ രാജാവ്‌ വരുന്നു 
] [൦ 0 കുറ്റിയില്‍ നിന്നും ഒരു 
കൊച്ചുമരം (ശിശു) വളരാന്‍ തുടങ്ങും. 
യിശ്ശായിയുടെ വേരുകളില്‍ നിന്നായിരിക്കും 
ആ ശാഖ വളരുക. 2യഹോവയുടെ ആത്മാവ്‌ 
ആ ശിശുവിലുണ്ടായിരിക്കും. ജ്ഞാനം, ധാര 
ണാശക്തി, മാര്‍ഗ്ഗനിര്‍ദ്ദേശം, ശക്തി എന്നിവ 
ആത്മാവു നല്‍കുന്നു. യഹോവയെ അറിയാ 
നും ആദരിക്കാനും ആത്മാവ്‌ ശിശുവിനെ സഹാ 
യിക്കുകയും ചെയ്യും. ഈ ശിശു യഹോവയെ 
ആദരിക്കുകയും അത്‌ ശിശുവിനെ സന്തോഷി 
പ്പിക്കുകയും ചെയ്യും. 
കാര്യങ്ങള്‍ കാണുന്നതിനനുസരിച്ച്‌ ഈ 
ശിശു ന്യായവിധി നടത്തുകയില്ല. കേള്‍ക്കുന്ന 
തിനനുസരിച്ചും അവന്‍ വിധിക്കുകയില്ല.ദ്ട്പാ 
വങ്ങളെ അവന്‍ നീതിയോടെയും വിശ്വാസ്യ 
തയോടെയും വിധിക്കും. ദേശത്തെ ദരിദ്രര്‍ 
ക്കായി കാര്യങ്ങള്‍ ചെയ്യുന്നതിനുള്ള തീരുമാ 
നങ്ങളെടുക്കുമ്പോള്‍ അവന്‍ നീതിമാനായിരി 
ക്കും. ജനം ശിക്ഷിക്കപ്പെടണമെന്ന്‌ അവന്‍ തീരു 
മാനിച്ചാല്‍, അവന്‍ കല്പന നല്‍കുകയും ജനം 
ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. വധിക്കുവാനാ 
ണവന്‍ വിധിക്കുന്നതെങ്കില്‍, അവന്‍ കല്ലിക്കു 
മ്പോള്‍ ആ ദുഷ്ടന്മാര്‍ വധിക്കപ്പെടും. നന്മയും 
നീതിയും ഈ ശിശുവിനു കരുത്തേകും. അത 
വന്‍ ഒരു അരപ്പട്ട ധരിക്കുമ്പോലെയായിരിക്കും. 














മീതേ വടി ഉയര്‍ത്തുകയും തന്‍െറ ജനത്തെ 
ഈജിപ്തില്‍നിന്നും നയിക്കുകയും ചെയ്തു. 
യഹോവ തന്‍െറ ജനത്തെ ആഅശ്ലൂരില്‍നിന്നു 
രക്ഷിക്കുമ്പോഴും നാട വം 
27അശ്ലൂര്‍ നിങ്ങള്‍ക്ക്‌ ദുരിതങ്ങള്‍ കൊണ്ടു 
വരും-നിങ്ങളുടെ ചുമലില്‍ കെട്ടിവയ്ക്കുന്ന 
നുകം പോലെയുള്ള ഭാരങ്ങളായിരിക്കും അത്‌. 
പക്ഷേ ആ നുകം നിങ്ങളുടെ പിടലിയില്‍ 
നിന്നും എടുത്തുമാറ്റപ്പെടും.. നിങ്ങളുടെ കരു 
ത്തി(ദൈവം)നാല്‍ ആ ദണ്ഡ്‌ തകര്‍ക്കപ്പെടും. 





ആ സമയം ചെന്നായ്ക്കള്‍ ആട്ടി൯കുട്ടിക 
ളുമായി സമാധാനത്തില്‍ വസിക്കും. കടുവകള്‍ 
കുഞ്ഞാടുകളുമായി സമാധാനത്തോടെ കിട 
ക്കും. കന്നുകൂട്ടികളും സിംഹങ്ങളും കാളകളും 
സമാധാനത്തോടെ ഒരുമിച്ചുകഴിയും. ഒരു കൊ 
ചുകുട്ടി അവയെ നയിക്കും. പശുക്കളും കരടി 
കളും സമാധാനത്തോടെ ഒരുമിച്ചു വസിക്കും. 
അവയുടെ കുഞ്ഞുങ്ങളെല്ലാം പരസ്പരം ഉപ 
ദ്രവിക്കാതെ ഒരുമിച്ചു കിടക്കും. സിംഹങ്ങള്‍ 
പശുക്കളെപ്പോലെ കച്ചിതിന്നും. പാമ്പുകള്‍ 


665 


പോലും മനുഷ്യരെ ഉപദ്രവിക്കുകയില്ല. 8മൂര്‍ഖ 
നെറ അളയ്ക്കരികെ ഒരു കുട്ടിക്കുപോലും കളി 
ക്കാന്‍ കഴിയും. വിഷപ്പാമ്പി൯െറ മാളത്തി 
ലേക്കു കൈയിടാന്‍ ഒരു കുഞ്ഞിനുപോലും 
കഴിയും. 

ഇതെല്ലാം സൂചിപ്പിക്കുന്നത്‌ അവിടെ സമാ 
ധാനം പൂുലരുമെന്നാണ്‌-ആരും മറ്റൊരാളെ ഉപ 
ദ്രവിക്കുകയില്ല. എന്‍െറ വിശുദ്ധപര്‍വ്വതത്തി 
ലുള്ളവര്‍ ഒന്നും നശിപ്പിക്കാനാഗ്രഹിക്കുക 
യില്ല. എന്തുകൊണ്ടെന്നാല്‍, ജനം സത്യമായും 
യഹോവയെ അറിയും. സമുദ്രത്തില്‍ വെള്ളം 
നിറഞ്ഞിരിക്കുമ്പോലെ അവരില്‍ അവനെപ്പ 
റ്റിയുള്ള അറിവു te 

10ആ സമയം യിയുടെ കുടുംബ 
ത്തില്‍ നിന്നൊരു വി ae 
അയാള്‍ ഒരു പതാക പോലെയായിരിക്കും. 
എല്ലാ രാഷ്ട്രങ്ങളും അവനുചുറ്റിലും ഒത്തുകൂട 
ണമെന്ന്‌ ആ “പതാക” സൂചിപ്പിക്കും. തങ്ങള്‍ 
ചെയ്യേണ്ടതെന്തൊക്കെയെന്ന്‌ രാഷ്ട്രങ്ങള്‍ 
അവനോടു ചോദിക്കും. അവന്‍ ഉണ്ടായിരിക്കു 
ന്ന സ്ഥലം തേജസ്സ്‌ കൊണ്ടു നിറയ്ക്കപ്പെടും. 

11ആ സമയം എന്‍െറ യജമാനന്‍ (ദൈവം) 
അവശേഷിക്കുന്ന തന്‍െറ ജനത്തെ വീണ്ടും 
എത്തിപ്പിടിച്ചു കൊണ്ടുപോകും. ദൈവം 
രണ്ടാം തവണയായിരിക്കുമതു ചെയ്യുന്നത്‌. 
(അശ്ശൂർ, വടക്ക൯ന്‍ഈജിപ്ത്‌, തെക്കന്‍ഈജിപ്ത്‌, 
എത്യോപ്യ, ഏലാം, ബാബിലോണ്‍, ഹമാത്ത്‌ 
എന്നിവിടങ്ങളിലും ലോകത്തെമ്പാടുമുള്ള 
വിദൂരരാഷ്ട്രങ്ങളിലും അവശേഷിക്കുന്ന ദൈ 
വത്തിന്റെ ജനതയാണവര്‍.) 

12ഈ “പതാക” ദൈവം എല്ലാ ജനത്തിനു 
മുള്ള അടയാളമായി ഉയര്‍ത്തും. യിസ്ധരായേലി 
ലെയും യെഹുദയിലെയും ജനം അവരുടെ 
രാജ്യത്തുനിന്നും തുരത്തപ്പെട്ടു. ജനം ഭൂമിയിലെ 
സകല വിദൂരപ്രദേശങ്ങളിലും ചിതറിക്കപ്പെടു. 
എന്നാല്‍ ദൈവം അവരെ ഒരുമിച്ചു ചേര്‍ക്കും. 

13ആ സമയം എഫ്രയീം (യിസ്രായേല്‍) യെ 
ഹൂദയോട അസുയപ്പെടുകയില്ല. യെഹൂദയ്ക്ക്‌ 
ഒരു ശത്രുവും അവശേഷിക്കുകയില്ല. യെഹൂ 
ദാ എഫ്രയീമിന്‌ കുഴപ്പങ്ങളുണ്ടാക്കുകയില്ല. 
14പക്ഷേ യെഹുദയും എഫ്രയീമും ഫെലിസ്ത്ൃ 
രെ ആക്രമിക്കും. കൊച്ചുമതൃഗത്തെപ്പിടിക്കാന്‍ 
താഴ്ന്നു പറക്കുന്ന പക്ഷികളെപ്പോലെയായി 
രിക്കും ആ രണ്ടു രാഷ്ട്രങ്ങളും. അവരിരുവരും 
ഒരുമിച്‌ കിഴക്കുള്ളവരുടെ ധനം മുഴുവനും 
കവര്‍ന്നെടുക്കും. ഏദോം, മോവാബ്‌, അമ്മോന്‍ 
എന്നിവിടങ്ങളിലുള്ള ജനത്തെ എഫ്രയീമും 
യെഹൂദയും നിയന്ത്രിക്കും. 

15യഹോവ കോപാകുലനാവുകയും ഈജി 
പ്തിലെകടല്‍ വിഭജിക്കുകയും ചെയ്തു. അതേ 
പോലെ യഹോവ യൂഫഹ്രട്ടീസ്നദിക്കു മുകളില്‍ 
തന്‍റ കൈവീശും. അവന്‍ നദിയെ അടിക്കു 
കയും നദി ഏഴു കൊച്ചുപുഴകളാവുകയും 
ചെയ്യും. അവയ്ക്ക്‌ ആഴമുണ്ടായിരിക്കുകയില്- 
ചെരിപ്പു ധരിച്ച്‌ മനുഷ്യര്‍ക്ക്‌ നദികടക്കാനും 
കഴിയും. 1അവശേഷിക്കുന്ന ദൈവത്തിന്‍െറ 
ജനത്തിന്‌ അശ്ശൂര്‍ വിടാന്‍ ഒരു വഴി കണ്ടെത്തും. 
ദൈവം ഈജിപ്തില്‍നിന്നും മനുഷ്യരെ മോചി 
പ്പിച്ച കാലത്തേതു പോലെയാണത്‌. 




















ദൈവത്തിനൊരു സ്തുതിഗീതം 

ആ സമയം നീ പറയും: “യഹോവേ 
] നിന്നെ ഞാന്‍ സ്തുതിക്കുന്നു! നീ 
എന്നോടു കോപിച്ചിരിക്കുന്നു. എന്നാലിപ്പോള്‍ 


യെശയ്യാവ്‌ 11:8-13:8 


എന്നോടു കോപിക്കരുതേ! നിന്‍െറ സ്നേഹം 
എന്നോടു കാട്ടിയാലും.” 
ദൈവം എന്നെ രക്ഷിക്കുന്നു. ഞാനവനെ 
ആശ്രയിക്കുന്നു. ഞാന്‍ ഭയന്നിട്ടില്ല. അവന്‍ 
എന്നെ രക്ഷിക്കുന്നു. യഹോവയായ യാഹ്‌ 
ആകുന്നു എന്‍െറ കരുത്ത്‌. അവനെന്നെ രക്ഷി 
ക്കുന്നു. അവനെപ്പറ്റി ഞാന്‍ സ്തുതി ഗീതങ്ങള്‍ 
പാടുകയും ചെയ്യുന്നു. 

രക്ഷയുടെ ഉറവുകളില്‍നിന്നും നിങ്ങള്‍ വെ 
ള്ളമെടുക്കുക. അപ്പോള്‍ നിങ്ങള്‍ക്ക്‌ സന്തോഷ 
മുണ്ടാകും. 

4അപ്പോള്‍ നിങ്ങള്‍ പറയും, “യഹോവ വാഴ്‌ 
ത്തപ്പെടട്ടെ! അവന്‍െറ നാമത്തെ ആരാധിക്കുക! 
അവന്‍ ചെയ്ത കാര്യങ്ങളെപ്പറ്റിയെല്ലാം എല്ലാ 
വരോടും പറയുക!” 
ടയഹോവയെപ്പറ്റി സ്തുതികള്‍ പാടുക! 
എന്തുകൊണ്ടെന്നാല്‍ അവന്‍ മഹത്തായ കാര്യ 
ങ്ങള്‍ ചെയ്തിരിക്കുന്നു! ദൈവത്തെപ്പറ്റിയുള്ള 
ഈ വാര്‍ത്ത മുഴുവന്‍ ലോകത്തിലും പ്രചരി 
പ്പിക്കുക. മുഴവന്‍ ജനതയും ഇക്കാര്യങ്ങള്‍ അറി 
യട്ടെ. 

സീയോന്‍കാരേ, ഇക്കാര്യങ്ങളെപ്പറ്റി വിളി 
ച്ചു പറയുക! യിസ്രായേലിനന്‍െറ പരിശുദ്ധന്‍ 
ശക്തമായൊരു രീതിയില്‍ നിങ്ങളോടൊപ്പമു 
ണ്ട. അതിനാല്‍ സന്തുഷ്ടരായിരിക്കുക! 








ബാബിലോണിനുള്ള ദൈവ 
ത്തിന്‍െറ സന്ദേശം 
ആമോസിനന്‍െറ പുത്രനായ യെശയ്യാവിന്‌ 
] ദൈവം ബാബിലോണിനെപ്പറ്റിയുള്ള 
ദുഃഖസന്ദേശം കാണിച്ചു. ദൈവം പറഞ്ഞു: 

“തരിശായ മലയുടെ മുകളില്‍ ഒരു കൊടി 
ഉയര്‍ത്തുക. അവരെ വിളിക്കുക. നിന്റെ കൈ 
കള്‍ വീശുക. പ്രമാണിമാര്‍ക്കുള്ള കവാടങ്ങളി 
ലൂടെ പ്രവേശിക്കാന്‍ അവരോടു പറയുക!” 

ദൈവം പറഞ്ഞു: 

“അവരെ ഞാന്‍ ജനത്തിനിടയില്‍നിന്നും 
വേര്‍തിരിച്ചു കഴിഞ്ഞു. ഞാന്‍ തന്നെ അവര്‍ക്കു 
കലന നല്‍കുകയും ചെയ്യും. ഞാന്‍ കോപാകു 
ലനാകുന്നു. മനുഷ്യരെ ശിക്ഷിക്കാന്‍ എന്‍െറ 
മികച്ചവരെ ഞാന്‍ സംഘടിപ്പിച്ചു. സന്തുഷ്ട 
രായ അവരില്‍ ഞാന്‍ അഭിമാനിക്കുന്നു! 

ദ്വര്‍വൃതങ്ങളില്‍ വലിയൊരു ശബ്ദം. ആ 
ശബ്ദം ശ്രദ്ധിക്കുക! അനേകരുടെ ആരവം 
പോലെ! പല രാജ്യക്കാര്‍ ഒന്നിച്ചുകൂടുന്നു. സര്‍ 
വൃശക്തനായ യഹോവ തന്‍റ സൈന്യത്തെ 
സമാഹരിക്കുകയാണ്‌. 

യഹോവയും ഈ സൈന്യവും ഒരു വിദൂരദേ 
ശത്തുനിന്നും വരികയാണ്‌. ചക്രവാളത്തിനുമ 
പ്പുറത്തു നിന്നാണ്‌ അവരുടെ വരവ്‌. തന്‍െറ 
കോപം പ്രകടിപ്പിക്കാന്‍ യഹോവ ഈ സൈ 
നത്തെ ആയുധമാക്കും. രാജ്യത്തെ മുഴുവനും 
ഈ സൈന്യം നശിപ്പിക്കും.” 

യഹോവയുടെ വിശിഷ്ടദിനം അടുത്തിരി 
ക്കുന്നു, അതിനാല്‍ കരയുകയും സ്വയം ദു:ഖി 
ക്കുകയും ചെയ്യുക. ശത്രു നിങ്ങളുടെ സമ്പത്തു 
മുഴുവനും കവര്‍ന്നെടുക്കുന്ന സമയം വരുന്നു. 
സര്‍വ്വശക്തനായ ദൈവം അതു സംഭവിപ്പിക്കും. 
ജനത്തിന്‌ ധൈര്യം നഷ്ടപ്പെടും. ഭയം ജനത്തെ 
ദുര്‍ബ്ലരാക്കും. 3എല്പാവരും ഭയപ്പെടും. അവ 
രുടെ ഭയം പ്രസവവേദന പോലുള്ള ഒരു വേദ 
നയായി അവരുടെ വയറിനെ ബാധിക്കും. അവ 
രുടെ മുഖങ്ങള്‍ തീ പോലെ ചുമക്കും. ഭയത്തി 





























യെശയ്യാവ്‌ 13:9-14:9 


ന്‍െറ ഈ മുഖം അയല്‍ക്കാരുടെയെല്ലാം മുഖത്തു 
കണ്ട്‌ മനുഷ്യര്‍ അന്തംവിടും. 


ബാബിലോണിനെതിരെ ദൈവ 
ത്തിന്‍െറ ന്യായവിധി 

ഇതാ, യഹോവയുടെ വിശിഷ്ടദിനം വര 
വായി! അതൊരു ഭയങ്കരദിനമായിരിക്കും. ദൈ 
വം വളരെ കോപിക്കുകയും അവന്‍ രാജ്യത്തെ 
നശിപ്പിക്കുകയും ചെയ്യും. പാപം ചെയ്യുന്നവ 
രെയൊക്കെ ദൈവം നശിപ്പിക്കും. 1%ആകാശം 
ഇരുളും. സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളും തിള 
ങ്ങുകയില്ല. 

ദൈവം പറയുന്നു, “ലോകത്തിനു ഞാന്‍ 
ദോഷങ്ങള്‍ വരുത്തിവയ്ക്കും. ദുഷ്ടരെ അവ 
രുടെ പാപങ്ങള്‍ക്ക്‌ ഞാന്‍ ശിക്ഷിക്കും. അഹങ്കാ 
രികളുടെ അഹങ്കാരം ഇല്ലാതാക്കാന്‍ ഞാന്‍ ഇട 
യാക്കും. അന്യരോടു നിര്‍ദ്ദയത കാട്ടുന്നവരുടെ 
ഗര്‍വ്വ്‌ ഞാന്‍ അവസാനിപ്പിക്കും. 12കുറച്ചുപേര്‍ 
മാത്രമേ അവശേഷിക്കൂ. സ്വര്‍ണ്ണത്തെപ്പോലെ 
വിരളമായിരിക്കും അവരുടെ എണ്ണം. അവര്‍ 
തനിത്തങ്കത്തെക്കാളും വിലയേറിയവരാകുക 
യും ചെയ്യും. 3എന്‍െറ കോപംകൊണ്ട്‌ ആകാശ 
ത്തെ ഞാന്‍ വിറപ്പിക്കും. ഭൂമി അതിന്‍െറ സ്ഥാ 
നത്തുനിന്നും മാറ്റപ്പെടുകയും ചെയ്യും.” 

സര്‍വ്വശക്തനായ യഹോവ തന്‍െറ കോപം 
പ്രകടിപ്പിക്കുന്ന ദിവസം അങ്ങനെയൊക്കെ 
സംഭവിക്കും. 4അപ്പോള്‍ ബാബിലോണുകാര്‍ 
മുറിവേറ്റ മാനിനെപ്പോലെ ഓടിപ്പോകം. ഇടയ 
നില്പാത്ത കുഞ്ഞാടുകളെപ്പോലെ അവര്‍ ഓടി 
പ്പോകും. ഓരോരുത്തരും അവനവനന്‍െറെ രാജ്യ 
ത്തേക്കും ജനങ്ങളുടെയടുത്തേക്കും തിരിഞ്ഞോ 
ടിയെത്തും. പക്ഷേ ബാബിലോണുകാരെ 
ശത്രുക്കള്‍ ഓടിക്കും. ശത്രു ഒരുവനെ പിടികൂടി 
യാല്‍ അവനെ വാളുകൊണ്ടു വെട്ടിക്കൊല്ലും. 
16അവരുടെ വീടുകളിലുള്ളതെല്ലാം അപഹരിക്ക 
പ്പെടും. അവരുടെ ഭാര്യമാര്‍ ബലാത്സംഗം ചെയ്യ 
പ്പെടും. അവരുടെ കുഞ്ഞുങ്ങള്‍ ആളുകള്‍ 
നോക്കി നില്‍ക്കേ തല്ലുകൊണ്ട്‌ കൊല്ലപ്പെടും. 

17ദൈവം പറയുന്നു, “ഇതാ, മേദ്യയുടെ സൈ 
നയങ്ങള്‍ ബാബിലോണിനെ ആക്രമിക്കാന്‍ 
ഞാന്‍ ഇടയാക്കും. വെള്ളിയും സ്വര്‍ണ്ണവും പ്ര 
തിഫലമായി നല്‍കിയാല്‍ പോലും മേദ്യയുടെ 
സൈന്യങ്ങള്‍ ആക്രമണം നിര്‍ത്തുകയില്ല. 18ഭട 
ന്മാര്‍ ബാബിലോണിലെ യുവാക്കളെ ആക്രമി 
ച്ചു കൊല്ലും. ശിശുക്കളോടും ഭടന്മാര്‍ കരുണ 
കാട്ടുകയില്ല. കുട്ടികളോടു ഭടന്മാര്‍ ദയ കാട്ടുക 
യില്ല. ബാബിലോണ്‍ നശിപ്പിക്കപ്പെടും- അത്‌ 
സൊദോമും ഗൊമോറയും നശിപ്പിക്കപ്പെട്ടതു 
പോലെ ആയിരിക്കും. ദൈവം ഈ വിനാശത്തി 
നിടയാക്കും. ഒന്നും അവശേഷിക്കുകയുമിചല്ല. 

19“ എല്ലാ രാഷ്ട്രങ്ങളിലുംവച്ച്‌ മനോഹരമാ 
ണ്‌ ബാബിലോണ്‍. തങ്ങളുടെ നഗരത്തെപ്പറ്റി 
വളരെ അഭിമാനഭരിതരാണ്‌ ബാബിലോണു 
കാര്‍. 20എന്നാല്‍ ബാബിലോണ്‍ മനോഹരമാ 
യി തുടരുകയില്ല. ഭാവിയില്‍ മനുഷ്യര്‍ അവി 
ടെ തുടര്‍ന്നു വസിക്കുകയില്ല. അറബികള്‍ 
അവിടെ കൂടാരമടിക്കില്ല. ഇടയന്മാര്‍ തങ്ങളുടെ 
ആടുകളെ മേയ്ക്കാന്‍ അവിടേക്കു കൊണ്ടുവരി 
കയില്ല. 2മരുഭൂമിയില്‍നിന്നുള്ള കാട്ടുമൃുഗങ്ങളാ 
യിരിക്കും അവിടെ ജീവിക്കുന്ന ഏകമൃഗങ്ങള്‍. 
ബാബിലോണിലെ വീടുകളില്‍ മനുഷ്യര്‍ 
വസിക്കുന്നുണ്ടാവില്ല. വീടുകള്‍ നിറയെ മൂങ്ങ 
കളും വലിയ പക്ഷികളുമായിരിക്കും. വീടുക 
ളില്‍ കാട്ടാടുകള്‍ കളിക്കും. 2ബാബിലോണി 















































666 


ലെ മഹത്തും മനോഹരവുമായ വസതികളില്‍ 
കാട്ടുനായ്ക്കളും ചെന്നായ്ക്കളും വസിക്കും. 
ബാബിലോണ്‍ ഇല്പാതാക്കപ്പെടും. ബാബിലോ 
ണിന്‍െറ അവസാനം അടുത്തിരിക്കുന്നു. ബാ 
ബിലോണിനന്‍െറ വിനാശം വേറൊരിക്കലാക 
ട്ടെ എന്നു വയ്ക്കാന്‍ എനിക്കാവില്ല.” 








യിസ്രായേല്‍ മടങ്ങിവരും 

ഭാവിയില്‍ യഹോവ യാക്കോബിനോ 
14 ടുള്ള തന്‍െറ സ്നേഹം വീണ്ടും പ്രകടി 
പ്പിക്കും. അവന്‍ വീണ്ടും യിസ്രായേല്‍ജനതയെ 
തെരഞ്ഞെടുക്കും. ആ സമയം യഹോവ അവര്‍ 
ക്ക്‌ അവരുടെ ദേശം നല്‍കും. അപ്പോള്‍ വിജാതീ 
യര്‍ യെഹൂദരോടു ചേരും. ഇരുജനതയും ഒന്നി 
ചുചേരുകയും ഒറ്റക്കുടുംബ(യാക്കോബിനന്‍െറ 
കുടുംബം)മായിത്തീരുകയും ചെയ്യും. ?ആ രാഷ്‌ 
ട്രങ്ങള്‍ യിസ്രായേല്‍ജനതയെ യിസ്ധ്രായേല്‍ദേ 
ശത്തേക്കു നയിക്കും. മറ്റു രാജ്യങ്ങളില്‍ നിന്നുള്ള 
സ്ത്രീപുരുഷന്മാര്‍ യിസ്ധായേലിന്‍െറെ അടിമക 
ളാകും. മുമ്പ്‌ അവര്‍ യിസ്രായേലുകാരെ തങ്ങ 
ളുടെ അടിമകളാക്കിയിരുന്നു. എന്നാല്‍ 
ഇപ്പോള്‍ യിസ്ധരായേലുകാര്‍ ആ രാഷ്ട്രങ്ങളെ 
പരാജയപ്പെടുത്തുകയും അവര്‍ക്കുമേല്‍ ഭരണം 
നടത്തുകയും ചെയ്യും. 3നിങ്ങളുടെ കഠിനാദ്ധ്വാ 
നത്തെ എടുത്തു മാറ്റുകയും യഹോവ നിങ്ങളെ 
ആശ്വസിപ്പിക്കുകയും ചെയ്യും. മുന്‍കാലത്ത്‌ 
നിങ്ങള്‍ അടിമകളായിരുന്നു. മനുഷ്യര്‍ നിങ്ങ 
ളെ കഠിനാദ്ധ്വാനം ചെയ്യാന്‍ നിര്‍ബ്ബന്ധിച്ചു. 
എന്നാല്‍ യഹോവ നിങ്ങളുടെ കഠിനാദ്ധ്വാ 
നത്തെ അവസാനിപ്പിക്കും. 











ബാബിലോണ്‍ രാജാവിനെപ്പ 
റ്റിയുള്ള ഒരു ഗാനം 

4ആ സമയം നിങ്ങള്‍ ബാബിലോണിലെ 
രാജാവിനെപ്പറ്റിയുള്ള ഈ ഗാനം പാടാന്‍ തുട 
ങ്ങും: 

ഞങ്ങളെ ഭരിച്ചപ്പോള്‍ രാജാവ്‌ ക്രൂരനായി 
രുന്നു. എന്നാലിപ്പോള്‍ അദ്ദേഹത്തിന്‍െറ ഭരണം 
അവസാനിപ്പിക്കപ്പെടു. 

ദുഷ്ടഭരണാധികാരികളുടെ ചെങ്കോല്‍ 
യഹോവ തകര്‍ക്കുന്നു. അവരുടെ അധികാരം 
യഹോവ എടുക്കുന്നു. 

ബാോബിലോണ്‍രാജാവ്‌ കോപത്തോടെ ജന 
ങ്ങളെ മര്‍ദ്ദിക്കുന്നു. അയാള്‍ ഒരിക്കലും മര്‍ദ്ദനം 
നിര്‍ത്തിയില്ല. ദുഷ്ടനായ ആ ഭരാണാധികാരി 
ജനത്തെ കോപത്താല്‍ ഭരിച്ചു. ജനങ്ങളെ 
പീഡിപ്പിക്കുന്നത്‌ അയാള്‍ ഒരിക്കലും നിര്‍ത്തി 
യില്ല. 

എന്നാലിപ്പോള്‍ രാഷ്ട്രം മുഴുവനും വിശ്രമ 
ത്തിലാണ്‌. രാജ്യം ശാന്തമാകുന്നു. ജനങ്ങളി 
പ്പോള്‍ ആഘോഷിക്കാന്‍ തുടങ്ങുന്നു. 

നീ ഒരു ദുഷ്ടനായ രാജാവായിരുന്നു. 
ഇപ്പോള്‍ നീ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. പൈന്‍ 
മരങ്ങള്‍പോലും ആഹ്ദാദിക്കുന്നു. ലൈബാനോ 
നിലെ ദേവദാരുക്കളും ആഹ്ാദിക്കുന്നു. മരങ്ങള്‍ 
പറയുന്നു, “രാജാവ്‌ ഞങ്ങളെ തുണ്ടമാക്കി. 
എന്നാലിപ്പോള്‍ രാജാവു വീണിരിക്കുന്നു, 
അയാളൊരിക്കലും എഴുന്നേറ്റു നില്‍ക്കുകയു 
മില്ല.” 

നീ വരുന്നതു മൂലം ശിയോള്‍ എന്ന പാതാളം 
ഇളകി വശായിരിക്കുന്നു. ഭൂമിയിലെ മുഴുവന്‍ 
നേതാക്കളുടെയും ആത്മാക്കളെ ശിയോള്‍ ഉണര്‍ 
ത്തുക യാണ്‌. ശിയോള്‍, രാജാക്കന്മാരെ അവ 
രുടെ സിംഹാസനങ്ങളില്‍നിന്നും എഴുന്നേല്ലി 














667 


ക്കുന്നു. നിന്‍െറ വരവിനായി അവര്‍ തയ്യാറായി 
രിക്കും. 

10ഈ നേതാക്കളെല്ലാം നിന്നെ പരിഹസിക്കും. 
അവര്‍ പറയും, “ഇപ്പോള്‍ നീ ഞങ്ങളെപ്പോലെ 
ഒരു മൃതദേഹമാണ്‌. ഇപ്പോള്‍ നീ ഞങ്ങളെ 
പ്പോലെ മാത്രം.” 

വ1നിന്‍െറെ അഹന്ത ശിയോളിലേക്കയയ്ക്ക 
പ്പെട്ടിരിക്കുന്നു. നിന്റെ വീണയില്‍ നിന്നുള്ള 
സംഗീതം പ്രതാപമാര്‍ന്ന നിന്‍െറ ആത്മാവി 
നെറ വരവിനെ പ്രഖ്യാപിക്കുന്നു. നിന്‍െറ 
ശരീരം പുഴുക്കള്‍ തിന്നും. നീ അവയുടെമേല്‍ 
കിടക്കയിന്മേലെന്നപോലെ കിടക്കും. പുഴു 
ക്കള്‍ നിന്‍െറ ശരീരത്തെ പുതപ്പുപോലെ പൊ 
തിയും. 

12നീയൊരു പ്രഭാതനക്ഷത്രം പോലെയായി 
രുന്നു. പക്ഷേ നീ ആകാശത്തുനിന്നും നിലം 
പതിച്ചു. മുന്‍കാലത്ത്‌, ഭൂമിയിലെ മുഴുവന്‍ 
രാഷ്ട്രങ്ങളും നിന്‍െറ മുമ്പില്‍ നമിച്ചു. എന്നാ 
ലിപ്പോള്‍ നീ മുറിച്ചിടപ്പെട്ടിരിക്കുന്നു. 

13നി എപ്പോഴും നിന്നോടു തന്നെ പറഞ്ഞു, 
“ഞാന്‍ അത്യുന്നതനായ ദൈവത്തെപ്പോലെ 
യാകും. ഞാന്‍ ഉയരെ ആകാശത്തിലേക്കു 
പോകും. ദൈവത്തിന്‍െറ നക്ഷത്രങ്ങള്‍ക്കു മുക 
ളില്‍ ഞാനെന്‍റെ സിംഹാസനം വയ്ക്കും. വി 
ശുദ്ധപര്‍വൃതമായ സഫോണിനുമേല്‍ ഞാനി 
രിക്കും. അവിടെ ഞാന്‍ ദേവന്മാരുമായി സന്ധി 
ക്കും. 

14മേഘങ്ങളിലെ യാഗപീഠത്തിലേക്കു ഞാന്‍ 
കയറിപ്പോകും. ഞാന്‍ അത്യുന്നതനായ ദൈവ 
ത്തെപ്പോലെയായിരിക്കും.” 

15 എന്നാലതു സംഭവിച്ചില്ല. നീ ദൈവത്തോ 
ടൊപ്പം ആകാശത്തിലേക്കു പോയില്ല. അഗാധ 
ഗര്‍ത്തമായ, നരകക്കുഴിയായ ശിയോളിലേക്കു 
നീ കൊണ്ടു വരപ്പെട്ടു. 

1ജനം നിന്നെ തുറിച്ചുനോക്കുകയും നിന്നെ 
പ്പറ്റി വിചാരിക്കുകയും ചെയ്യും. നീ വെറു 
മൊരു മൃതദേഹമായി അവര്‍ കാണും. പിന്നെ 
അവര്‍ പറയുന്നു, “ഇയാളാണോ ഭൂമിയിലെ 
രാജ്യങ്ങള്‍ക്ക്‌ മഹാഭീതിയുണ്ടാക്കിയത്‌? 

17ഇയാളാണോ നഗരങ്ങളെ തകര്‍ത്ത്‌ മരു 
ഭൂമിയാക്കിയത്‌? ഇയാളാണോ യുദ്ധത്തില്‍ മനു 
ഷ്യരെ തടവുകാരാക്കുകയും സ്വതന്ത്രരാക്കാതി 
രിക്കുകയും ചെയ്തത്‌?” 

18ഭൂമിയിലെ എല്ലാ രാജാക്കന്മാരും പ്രതാപ 
ത്തോടെ മരിച്ചു. എല്ലാ രാജാക്കന്മാര്‍ക്കും 
സ്വന്തം കല്പറകളൂണ്ട്‌. 











1 എന്നാല്‍, ദുഷ്ടനായ രാജാവേ, നീ സ്വന്തം 
കല്പറയില്‍നിന്നു പുറത്താക്കപ്പെട്ടിരിക്കുന്നു. മര 
ത്തില്‍നിന്നും മുറിക്കപ്പെട്ട ശാഖപോലെയാണു 
നീ. ശാഖ മുറിച്ചെറിയപ്പെട്ടു. യുദ്ധത്തില്‍ മരി 
പുവീണവനെപ്പോലെ, നിനക്കു മേലേകൂടി 
ഭടന്മാര്‍ നടന്നുപോയി. ഇപ്പോള്‍ നീ മരിച്ച 
ഏതൊരുവനെയും പോലെയാകുന്നു. നീ ശവ 
ക്കച്ചയില്‍ പൊതിയപ്പെട്ടിരിക്കുന്നു. 

20മറ്റനേകം രാജാക്കന്മാര്‍ മരിച്ചിരിക്കുന്നു. 
അവര്‍ക്കൊക്കെ സ്വന്തം കല്പറകളുമുണ്ട്‌. പക്ഷേ 
നീ അവരോടു ചേരുകയില്ല. എന്തുകൊണ്ടെ 
ന്നാല്‍ നീ നിന്‍െറ സ്വന്തം രാജ്യത്തെ നശിപ്പി 
ച്ചു. സ്വന്തം ജനത്തെ നീ വധിച്ചു. നിന്‍െറ 
മക്കള്‍ നീ ചെയ്തപ്രകാരം തുടര്‍ന്നു നശിപ്പി 
ക്കില്ല. അവര്‍ തടയപ്പെടും. 

2അവനന്‍െറ മക്കളെ വധിക്കാനൊരുങ്ങുക, 
പിതാക്കന്മാരുടെ അപരാധംമൂലം അവരെ വധി 





യെശയ്യാവ്‌ 14:10-31 


ക്കുക. അവന്‍െറ മക്കള്‍ ഇനിയൊരിക്കലും ദേശ 
ത്തി നിയന്ത്രണം ഏറ്റെടുക്കയില്ല. ഇനി 
യൊരിക്കലുമവര്‍ തങ്ങളുടെ നഗരങ്ങള്‍ 
കൊണ്ട്‌ ലോകം നിറയ്ക്കുകയില്ല. 

22:സര്‍വൃശക്തനായ യഹോവ പറഞ്ഞു, “ഞാ 
നെണീറ്റുനിന്ന്‌ അവര്‍ക്കെതിരെ യുദ്ധം ചെ 
യും. പ്രഖ്യാതനഗരമായ ബാബിലോണ്‍ ഞാന്‍ 
തകര്‍ക്കും. മുഴുവന്‍ ബാബിലോണുകാരെയും 
ഞാന്‍ നശിപ്പിക്കും. അവരുടെ മക്കളെയും കൊ 
ച്ചുമക്കളെയും അവരുടെ മക്കളെയും ഞാന്‍ നശി 

ക്കും.” യഹോവ സ്വയം പറഞ്ഞതാണിത്‌. 

യഹോവ പറഞ്ഞു, “ബാബിലോണിനു 
ഞാന്‍ മാറ്റം വരുത്തും. ആ സ്ഥലം മൃഗങ്ങള്‍ക്കു 
വേണ്ടിയുള്ളതാകും. മനുഷ്യര്‍ക്കല്പ. ആ സ്ഥലം 
ചതുപ്പായിരിക്കും. “വിനാശത്തിന്റെ ചൂലു 
കൊണ്ട്‌ ബാബിലോണിനെ ഞാന്‍ തൂത്തെറി 
യും.” സര്‍വ്വശക്തനായ യഹോവ പറഞ്ഞതാ 
ണിത്‌. 














അശ്ശൂരിനെയും ദൈവം ശിക്ഷിക്കും 

24സര്‍വ്വശക്തനായ യഹോവ ഒരു വാഗ്ദാനം 
ചെയ്തു. യഹോവ പറഞ്ഞു, “ഇതെല്ലാം ഞാന്‍ 
ചിന്തിക്കുമ്പോലെതന്നെ സംഭവിക്കുമെന്ന്‌ 
ഞാനിതാ വാഗ്ദാനം ചെയ്യുന്നു. ഞാന്‍ ആസൂ 
ത്രണം ചെയ്തതുപോലെ അതു സംഭവിക്കും. 
25എനന്‍െറ രാജ്യത്ത്‌ അശ്ലൂരിലെ രാജാവിനെ 
ഞാന്‍ വധിക്കും. എന്റെ പര്‍വ്വതത്തില്‍ ആ 
രാജാവിന്‍െറമേല്‍ കൂടി ഞാന്‍ നടന്നുപോകും. 
ആ രാജാവ്‌ എന്‍െറ ജനത്തെ അടിമകളാക്കി. 
അവന്‍ അവരുടെ കഴുത്തില്‍ നുകം വച്ചു. 
യെഹൂദയുടെ കഴുത്തില്‍നിന്ന്‌ ആ നുകം എടു 
ത്തുമാറ്റപ്പെടും. ആ ചുമട്‌ A en 26അതാ 
ണൂ ഞാന്‍ എന്‍െറ ജനതയ്ക്കായി ആലോചി 
ക്കുന്നത്‌. എല്ലാ രാഷ്ട്രങ്ങളെയും ശിക്ഷിക്കാന്‍ 
ഞാനെന്‍റെ കൈ (ശക്തി) ഉപയോഗിക്കുക 
യും ചെയ്യും.” 

27യഹോവ ഒരു പദ്ധതിയിടുമ്പോള്‍ ആര്‍ക്കും 
അതു തടയാനാവില്ല. മനുഷ്യരെ ശിക്ഷിക്കാന്‍ 
യഹോവ തന്‍റെ കരമുയര്‍ത്തുമ്പോള്‍ ഒരുത്ത 
നും അതു തടയാന്‍ കഴികയില്ല. 











ഫെലിസ്ത്യര്‍ക്കുള്ള ദൈവ 
ത്തിന്‍െറ സന്ദേശം 

28ആഹാസ്രാജാവു മരിച്ച വര്‍ഷം നല്‍കിയ 
താണ്‌ ഈ ദു:ഖസന്ദേശം. 

2ഫെലിസ്തൃരാജ്യമേ, നിന്നെ പീഡിപ്പിച്ചി 
രുന്ന രാജാവ്‌ മരിച്ചതിനാല്‍ നീ അതീവസന്തു 
ഷ്ട. എന്നാല്‍ നീ അത്ര സന്തോഷിക്കരുത്‌. 
അവന്റ ഭരണം അവസാനിച്ചുവെന്നതു 
വസ്തുതയാണ്‌. പക്ഷേ രാജാവിന്‍െറ മകന്‍ 
വന്നു ഭരണം നടത്തും. ഒരു സര്‍പ്പം കുറെക്കൂടി 
അപകടകാരിയായ സര്‍പ്പത്തെ പ്രസവിക്കു 
മ്പോലെയാണത്‌. വളരെ വേഗതയും വിഷവു 
മുള്ള പാമ്പിനെപ്പോലെയായിരിക്കും നിനക്ക്‌ 
ഈ പുതിയ രാജാവ്‌. 34എന്നാല്‍ എന്‍െറ പാവം 
ജനം സുരക്ഷിതരായിരുന്നു ഭക്ഷിക്കും. അവ 
രുടെ കുട്ടികള്‍ സുരക്ഷിതരായിരിക്കും. എന്‍െറ 
പാവപ്പെട്ട ജനത്തിന്‌ സുരക്ഷിതമായി കിടക്കു 
വാന്‍ കഴിയും. എന്നാല്‍ നിന്‍െറ കുടുംബത്തെ 
ഞാന്‍ പട്ടിണിക്കിട്ടു കൊല്ലും. നിന്‍റെ അവശേ 
ഷിക്കുന്ന ജനം മുഴുവന്‍ മരിക്കും. 

31നഗരകവാടത്തിന്‌ അരികിലുള്ളവരേ, 
നിലവിളിക്കൂ! നഗരത്തിലുള്ളവരേ, നിലവി 
ളിക്കൂ! ഫെലിസ്ത്ൃയനിവാസികളേ, നിങ്ങള്‍ 














യെശയ്യാവ്‌ 14:32-16:12 


ഭയപ്പെടും. നിങ്ങളുടെ ധൈര്യം കോലരക്കു 
പോലെ ഉരുകും. വടക്കോട്ടു നോക്കുക! അതാ 
ഒരു ധൂളിമേഘം! അശ്ശൂരില്‍നിന്നൊരു സേന 
വരുന്നു! ആ സേനയിലുള്ള വരെല്ലാം കരുത്ത 
ന്മാര്‍! 

32ആ സൈന്യം അവരുടെ രാജ്യത്തേക്കു ദൂത 
ന്മാരെ അയയ്ക്കും. ആ ദൂതന്മാര്‍ അവരുടെ 
ജനത്തോട്‌ എന്തായിരിക്കും പറയുക? അവര്‍ 
പ്രഖ്യാപിക്കും. ഫെലിസ്ത്യ തോല്ലിക്കപ്പെട്ടെ 
ങ്കിലും സീയോനിനെ യഹോവ ശക്തമാക്കി. 
അവന്‍െറ പാവം ജനത സുരക്ഷയ്ക്കായി 
അങ്ങോട്ടു പോകുകയും ചെയ്തു. 





മോവാബിനുള്ള ദൈവസന്ദേശം 
മോവാബിനുള്ള ഒരു ദു:ഖസന്ദേശമാ 

15 ണിത്‌. ഒരു രാത്രി സൈന്യങ്ങള്‍ മോവാ 
ബിലുള്ള ആരിന്‍െറ സമ്പത്തു മുഴുവനും കവ 
ര്‍ന്നു. ആ രാത്രിയില്‍ നഗരം തകര്‍ക്കപ്പെട്ടു. 
ഒരു രാത്രി സൈന്യം മോവാബിലുള്ള കീറി 
ന്‍െറയും സമ്പത്തു മുഴുവനും കവര്‍ന്നെടുത്തു. 
ആ രാത്രി നഗരം നശിപ്പിക്കപ്പെടു. 

രാജകുടുംബവും ദീബോനിലെ ജനവും 
ആരാധനാലയത്തിലേക്കു കരയാന്‍ പോകുന്നു. 
മോവാബുകാര്‍ നെബോയ്‌്ക്കും മേദെബയ്ക്കും 
വേണ്ടി കരയുന്നു. ദുഃഖസൂചകമായി അവര്‍ 
തലയും താടിയും വടിച്ചു. 

ദമോവാബിലെവിടെയും, വീടുകളുടെ മുക 
ളിലും തെരുവിലും ജനം കറുത്ത വസ്ത്രങ്ങള 
ണിഞ്ഞു കരയുന്നു. 

4്ഹെശ്ബോന്‍, എലെയാലെ നഗരങ്ങളിലു 
ളവര്‍ വളരെ ഉച്ചത്തില്‍ കരയുന്നു. വളരെ 
ദൂരെയുള്ള യഹസ്നഗരത്തില്‍ പോലും അവ 
രുടെ നിലവിളി കേള്‍ക്കാം. ഭടന്മാര്‍ പോലും 
ഭയന്നിരിക്കുന്നു. ഭടന്മാര്‍ ഭയം കൊണ്ടു വിറയ്‌ 
ക്കുകയണണ്‍. 

ടമോവാബിനോടുള്ള വ്ൃയസനംകൊണ്ട്‌ 
എന്‍െറ ഹൃദയം കരയുന്നു. ജനം സുരക്ഷയ്ക്കാ 
യി പരക്കം പായുന്നു. ദൂരെ സോവാരിലേക്കാ 
ണവര്‍ ഓടുന്നത്‌. എഗ്ലാത്ത്ശെളീശീയയിലേ 
ക്കവര്‍ ഓടുന്നു. ലൂഹീത്തിലേക്കുള്ള മലമ്പാത 
യിലേക്കു കയറവേ മനുഷ്യര്‍ കരയുകയാണ്‌. 
ഹോരോനയീമിലേക്കുള്ള വഴിയേ നടക്കവേ 
ജനങ്ങള്‍ ഉച്ചത്തില്‍ കരയുകയാണ്‌. 

എന്നാല്‍ നിമ്രീംജലാശയം മരുഭൂമിപോലെ 

















668 


യ്ക്കണം. 2മോവാബിലെ സ്ത്രീകള്‍ അര്‍ 
ന്നോന്‍നദി മുറിച്ചുകടക്കാന്‍ ശ്രമിക്കുന്നു. 
സഹായം തേടി അവര്‍ ഒരിടത്തുനിന്നും മറ്റൊരി 
ടത്തേക്കു ഓടുന്നു. മരക്കൊമ്പില്‍നിന്നും കൂടു 
തകര്‍ന്നു വീണപ്പോള്‍ നിലംപതിച്ച പക്ഷിക്കു 
ഞ്ഞുങ്ങളെപ്പോലെയാണവര്‍. 

അവര്‍ പറയുന്നു, “ഞങ്ങളെ സഹായിക്കു! 
ഞങ്ങളെന്തു ചെയ്യണമെന്നു പറഞ്ഞാലും! 
മദ്ധ്യാഹ്ന സൂര്യനില്‍നിന്നും തണല്‍ ഞങ്ങളെ 
രക്ഷിക്കുമ്പോലെ ഞങ്ങളെ ശത്രുക്കളില്‍നിന്നും 
രക്ഷിച്ചാലും. ഞങ്ങളെ ഒളിപ്പിച്ചുവയ്ക്കൂ! ശത്രു 
ക്കള്‍ക്കു കാട്ടിക്കൊടുക്കരുതേ.” 

4ആ മോവാബുകാര്‍ വീട്ടില്‍നിന്നും ഓടിച്ചു 
വിടപ്പെട്ടവരായിരുന്നു. അതിനാല്‍ അവര്‍ നി 
ങ്ങളുടെ ദേശത്തു വസിക്കട്ടെ. ശത്രുക്കളില്‍ 
നിന്നും അവരെ ഒളിപ്പിച്ചിരുത്തുക. കൊള്ളയടി 
അവസാനിക്കും. ശത്രു പരാജയപ്പെടും. അന്യ 
രെ പീഡിപ്പിക്കുന്നവര്‍ ദേശത്തുനിന്നും തുരത്ത 
പ്പെടും. 

അനന്തരം പൂതിയ രാജാവ്‌ വരും. ദാവീദി 
ന്‍െറ കുടുംബത്തില്‍ നിന്നുമായിരിക്കും ഈ 
രാജാവ്‌. അവന്‍ വിശ്വസ്തനായിരിക്കും. 
അവന്‍ സ്നേഹസമ്പന്നനും ദയാലുവുമായിരി 
ക്കും. ഈ രാജാവ്‌ നീതിയോടെ വിധിനടത്തും. 
ശരിയും നന്മ നിറഞ്ഞതുമായ കാര്യങ്ങള്‍ 
അവന്‍ ചെയ്യും. 

മോവാബുകാര്‍ വളരെ അഹങ്കാരവും പൊ 
ങ്ങച്ചവുമുള്ളവരാണെന്ന്‌ ഞങ്ങള്‍ കേട്ടിട്ടുണ്ട്‌. 
അവര്‍ ധാര്‍ഷ്ട്യവും പൊങ്ങച്ചവുമുള്ളവരാ 
കുന്നു. അവരുടെ പൊങ്ങച്ചമാകട്ടെ വെറും 
പൊള്ളവാക്കുകളുമാകുന്നു. 

"ആ അഹന്തമൂലം മോവാബുരാജ്യം മുഴു 
വനും അനുവഭിക്കും. മുഴവന്‍ മോവാബുകാരും 
നിലവിളിക്കും. മു൯കാലത്തു തങ്ങള്‍ക്കുണ്ടായി 
രുന്നതു തിരിച്ചു കിട്ടണമെന്ന്‌ ജനം ആഗ്രഹി 
ക്കുംം-അവര്‍ വളരെ വ്യസനിക്കും. കീര്‍-ഹരേശെ 
ത്തിലുണ്ടാക്കിയ അത്തിയടകള്‍ അവര്‍ ആഗ്ര 
ഹിക്കും. &ഹെശ്ബേനിലെ വയലുകളും ശിബ്മ 
യിലെ മുന്തിരിത്തോപ്പുകളും ഒന്നും വളരാത്ത 
താകുന്നതിനാല്‍ അവര്‍ വ്യസനിക്കും. വിദേശ 
ഭരണാധിപന്മാര്‍ മുന്തിരിവള്ളികള്‍ മുറിച്ചുകള 
യും. ശത്രുസൈന്യം യസേര്‍ നഗരം വരെയും 
മരൂഭൂമിയിലേക്കും പരന്നു. സമുദ്രംവരെ അവര്‍ 
വ്യാപിച്ചു. 














വരണ്ടിരിക്കുന്നു. എല്ലാ ചെടികളും ഉണങ്ങി. 
പച്ചപ്പ്‌ അല്പവുമില്പ. 

"അതിനാല്‍ ജനം തങ്ങള്‍ക്കുള്ളതെല്പാം തപ്പി 
പ്പെറുക്കി മോവാബു വിടുന്നു. അതെല്ലാം പെറു 
ക്കിയെടുത്ത്‌ അവര്‍ പോപ്പാര്‍അരുവിയിലെ 
അതിര്‍ത്തി കടക്കുന്നു. 

മോവാബിലെവിടെയും വിലാപങ്ങള്‍ കേള്‍ 
ക്കാം. വിദൂരത്തിലൂള്ള എഗ്രയീംനഗരത്തില്‍ 
ജനം നിലവിളിക്കുകയാണ്‌. ബേര്‍-ഏലിംനഗര 
ത്തിലും ജനം നിലവിളിക്കുന്നു. 

ഒദീമോനിലെ ജലാശയങ്ങളില്‍ രക്തം നിറ 
ഞ്ഞിരിക്കുന്നു. യഹോവയായ ഞാന്‍ ദീമോന്‍ 
കൂടുതല്‍ ദുരിതങ്ങളുണ്ടാക്കുകയും ചെയ്യും. 
മോവാബില്‍ വസിക്കുന്ന കുറച്ചുപേര്‍ ശത്രുക്ക 
ളില്‍നിന്നും രക്ഷപെട്ടു. പക്ഷേ അവരെ 
തിന്നാന്‍ ഞാന്‍ സിംഹങ്ങളെ അയയ്ക്കും. 

നിന്‍െറ ജനത ദേശത്തെ രാജാവിന്‌ ഒരു 

] കാഴ്ച കൊടുത്തയയ്ക്കണം. സേലയില്‍ 
നിന്നൊരാട്ടി൯ കുട്ടിയെ മരുഭൂമിയിലൂടെ 
സീയോന്‍പുത്രിയുടെ പര്‍വ്ൃതത്തിലേക്കയ 














മോവാബിനെല്ലറ്റി ഒരു ശോകഗാനം 

““യസേര്‍, ശിബ്മാ നിവാസികളോടൊപ്പം 
ഞാന്‍ നിലവിളിക്കും, എന്തുകൊണ്ടെന്നാല്‍ 
മുന്തിരികള്‍ നശിപ്പിക്കപ്പെട്ടു. ഹെശ്ബേനി 
ലെയും എലയാലെയിലെയും ജനത്തോടൊ 

ം ഞാന്‍ നിലവിളിക്കും, കാരണം, അവിടെ 
വിളവെടുപ്പില്ല. വേനല്‍പ്പഴവും അഹ്ദാദാരവ 
വും ഉണ്ടായിരിക്കില്ല. 

10കര്‍മ്മേലില്‍ ആഹ്ദാദമോ സംഗീതമോ ഉണ്ടാ 
യിരിക്കില്ല. വിളവെടുപ്പു സമയത്തെ ആഹ്ലാദം 
ഞാനവസാനിപ്പിക്കും. വീഞ്ഞുണ്ടാക്കാന്‍ പാക 
മായ മുന്തിരിയുണ്ടെങ്കിലും അത്‌ പാഴായിപ്പോ 
കും. 

1അതിനാല്‍, മോവാബേ, നിന്നെക്കുറിച്ച്‌ 
ഞാന്‍ ഖേദിക്കുന്നു. കീര്‍-ഹരേശെത്തിനെച്ചൊ 
ല്ലി ഞാന്‍ വളരെ വ്യസനിക്കും. ഈ നഗരങ്ങ 
ളെച്ചൊല്ലി ഞാ൯ വളരെ വളരെ ദു:ഖിക്കുന്നു. 
2മോവാബുകാര്‍ തങ്ങളുടെ ആരാധനാസ്ഥ 
ലങ്ങളിലേക്കു പോകും. അവര്‍ പ്രാര്‍ത്ഥിക്കാന്‍ 























669 


ശ്രമിക്കും. എന്നാലെന്താണു സംഭവിക്കുന്നതെ 
ന്ന്‌ അവര്‍ കാണുകയും പ്രാര്‍ത്ഥിക്കാന്‍ പോലു 
മാകാത്തത്ര ക്ഷീണിതരാകുകയും ചെയ്തു.” 

13മോവാബിനെപ്പറ്റിയുള്ള ഇക്കാര്യങ്ങള്‍ 
യഹോവ പലവട്ടം പറഞ്ഞു, ഇപ്പോള്‍ 
യഹോവ പറയുകയും ചെയ്യുന്നു, “മൂന്നു വര്‍ഷ 
ത്തിനുള്ളില്‍ (കൂലിക്കാരന്‍ കാലം നിര്‍ണ്ണയിക്കു 
മ്പോലെ) അവരെല്ലാവരും, അവര്‍ അഹകങ്കരി 
ക്കുന്ന വസ്തുവകകളും നഷ്ടപ്പെടും. ചിലര്‍ 
മാത്രം അവശേഷിക്കും, എന്നാലവര്‍ അധികമു 
ണ്ടാവില്ല.” 














അരാമിനുള്ള ദൈവസന്ദേശം 
FE റ്റിയുള്ള ഒരു ശോക 
സന്ദേശമാണിത്‌. ദമസ്കസിന്‌ ഇങ്ങനെ 

യൊക്കെ സംഭവിക്കുമെന്ന്‌ യഹോവ പറയുന്നു: 

“ദമസ്‌കസ്‌ ഇപ്പോഴൊരു നഗരമാകുന്നു. 
പക്ഷേ അതു i നശിപ്പിക്കപ്പെടു 
കെട്ടിടങ്ങള്‍ മാത്രം അവിടെ അവശേഷിക്കും. 

2അരോവേരിലെ നഗരങ്ങള്‍ ജനശൂന്യമാകും. 
ആ ശൂന്യനഗരങ്ങളില്‍ ആട്ടി൯പറ്റങ്ങള്‍ സ്വത 
നത്രവിഹാരം ചെയ്യും. അവയെ ശല്യപ്പെടുത്താ 
നാരുമുണ്ടായിരിക്കില്ല 

3എഫ്രയീ(യിസ്രായേല്‍)മിന്‍െറ കോട്ടകെട്ടി 
യ നഗരങ്ങള്‍ തകര്‍ക്കപ്പെടും. ദമസ്‌കസിലെ 
ഭരണം അവസാനിക്കും. യിസ്രായേലിനു സംഭ 
വിക്കുന്നതു തന്നെ അരാമിനും സംഭവിക്കും. 
പ്രമാണിമാരെല്ലാം എടുക്കപ്പെടും.” ഇതൊക്കെ 
സംഭവിക്കുമെന്നു പറഞ്ഞത്‌ സര്‍വ്വശക്തനായ 
യഹോവയാകുന്നു. 

4അപ്പോള്‍ യാക്കോബി(യിസ്രായേല്‍)ന്‍െറ 
സമ്പത്തു നഷ്ടമാകും. യാക്കോബ്‌ രോഗിയും 
മെലിഞ്ഞുണങ്ങിയവനുമായവനെപ്പോലെയും 
ആകും. 

രഫായീംതാഴ്വരയില്‍ ധാന്യവിളവെടുപ്പു 
പോലെയായിരിക്കും ആ സമയം. വയലില്‍ 
വളരുന്ന ചെടികള്‍ പണിക്കാര്‍ ശേഖരിക്കുന്നു. 
അനന്തരം അവര്‍ ധാനൃക്കുലകള്‍ മുറിച്ചെടുക്കു 
ന്നു. പിന്നെ ധാന്യം ശേഖരിക്കുന്നു. 

ജനം ഒലീവ്‌ വിളവെടുപ്പു നടത്തുമ്പോലെ 
യൂമായിരിക്കും ആ സമയം. അവര്‍ ഒലീവു 
മരത്തില്‍നിന്നും ഒലീവുകള്‍ പറിച്ചിടുന്നു. 
പക്ഷേ കുറച്ച്‌ ഒലീവുകള്‍ മരത്തില്‍ അവശേ 
ഷിക്കണം. ഏറ്റവും ഉയരത്തിലുള്ള കൊമ്പില്‍ 
നാലഞ്ച്‌ ഒലീവുകള്‍ അവശേഷിക്കുന്നു. ആ 
നഗരങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെ. സര്‍ 
വൃശക്തനായ യഹോവയാണിതു പറഞ്ഞത്‌. 

ആ സമയം മനുഷ്യര്‍, തങ്ങളെ സൃഷ്ടിച്ചവ 
നായ ദൈവത്തെ നോക്കും. യിസ്രായേലിന്‍െറ 
വിശുദ്ധനായവനെ അവര്‍ കാണും. ര്‍തങ്ങളു 














യെശയ്യാവ്‌ 16:13-18:5 


ളുടെ അഭയസ്ഥാനമെന്നതു നിങ്ങള്‍ ഓര്‍മ്മിച്ചി 
രുന്നില്ല. 

വിദൂരസ്ഥലങ്ങളില്‍നിന്നും നിങ്ങള്‍ വളരെ 
നല്ല ഏതാനും മുന്തിരിവള്ളികള്‍ കൊണ്ടുവന്നു. 
നിങ്ങള്‍ക്ക്‌ ആ വള്ളികള്‍ നടാം. പക്ഷേ അവ 
വളരുകയില്ല. 11ഒരു ദിനം നിങ്ങള്‍ ആ ചെടി 
നടുകയും അവയെ വളര്‍ത്താന്‍ ശ്രമിക്കുകയും 
ചെയ്യും. പിറ്റേന്നു തന്നെ ചെടി വളരാന്‍ തുട 
ങ്ങും. പക്ഷേ, വിളവെടുപ്പുസമയത്ത്‌ നിങ്ങള്‍ 
പഴങ്ങള്‍ പറിക്കാന്‍ ചെല്ലും. അപ്പോള്‍ എല്ലാം 
കരിഞ്ഞു നില്‍ക്കുന്നതായി നിങ്ങള്‍ കാണും. 
ഒരു രോഗം ചെടികളെ കൊല്ലും. 

2അനേകമനേകം ജനത്തെ ശ്രദ്ധിക്കുക. കട 
ലിരമ്പുന്നതുപോലെ ഉച്ചത്തില്‍ അവര്‍ നില 
വിളിക്കുന്നു. ആരവം ശ്രദ്ധിക്കുക. കടല്‍ത്തി 
രകള്‍ ആര്‍ത്തലയ്ക്കുമ്പോലെ. 

13ജനങ്ങള്‍ ആ തിരകള്‍ പോലെയായിരിക്കു 
കയും ചെയ്യും. ദൈവം അവരെ ശാസിക്കും. 
അവര്‍ ഓടിപ്പോവുകയും ചെയ്യും. കാറ്റില്‍ പറ 
ന്നുപോകുന്ന പതിരുപോലെയായിരിക്കും 
അവര്‍. കൊടുങ്കാറ്റില്‍ ഒടിഞ്ഞു വീഴുന്ന കള 
കള്‍ പോലെയായിരിക്കുമവര്‍. കാറ്റടിക്കു 
മ്പോള്‍ അവ ദൂരേക്കു പറന്നു പോകും. 

14ആ രാത്രി ജനം ഭയന്നു വിറയ്ക്കും. പ്രഭാത 
ത്തിനു മുന്പേ ഒന്നും അവശേഷിക്കാതെയാകും. 
അങ്ങനെ നമ്മുടെ ശത്രുക്കള്‍ക്ക്‌ ഒന്നും കിട്ടുക 
യില്ല. അവര്‍ നമ്മുടെ ദേശത്തേക്കുവരും. പക്ഷേ 
അവിടെ ഒന്നുമുണ്ടായിരിക്കുകയില്ല. 














എത്യോപ്യയ്ക്കുള്ള ദൈവസന്ദേശം 
] എത്യോപ്യയിലെ നദികളുടെ തീരത്തുള്ള 
ദേശത്തേക്കു നോക്കുക. അവിടമാകെ 
കീടങ്ങള്‍ നിറഞ്ഞിരിക്കുന്നു; അവയുടെ മൂളല്‍ 
നിങ്ങള്‍ക്കു കേള്‍ക്കാം. 2ആ ദേശം ഞാങ്കണവ 
ഞ്ചികളില്‍ ആളുകളെ സമുദ്രത്തിനു മറുകരയി 
ലേക്കയയ്ക്കുന്നു. 
വേഗതയാര്‍ന്ന ആ ദൂതന്മാര്‍ ഉയരമുള്ള കരു 
ത്തരായവരുടെ അടുത്തേക്കു പോകുന്നു! (എല്ലാ 
യിടവുമുള്ള ജനങ്ങള്‍ ആ ദീര്‍ഘകായരും ശക്ത 
രുമായവരെ ഭയക്കുന്നു. അവര്‍ ശക്തമായൊരു 
രാഷ്ട്രമാണ്‌. അവര്‍ മറ്റു രാഷ്ട്രങ്ങളെ തോല്ലി 
ക്കുന്നു. നദികള്‍ കൊണ്ടു വിഭജിതമാണ്‌ ആ 
രാജ്യം.) 3അവര്‍ക്കു ചില ദോഷങ്ങള്‍ സംഭവിക്കു 
മെന്ന്‌ ജനത്തിനു te നല്‍കുക. ആ 
രാജ്യത്തിന്‌ അങ്ങനെ സംഭവിക്കുന്നത്‌ ലോക 
ത്തിലെ സകല ജനങ്ങളും കാണും. പര്‍വ്വത 
ത്തില്‍ ഉയര്‍ത്തിയിരിക്കുന്ന പതാകപോലെ 
വ്യക്തമായി ജനം ഇക്കാര്യം കാണും. ഈ ദീര്‍ഘ 
കായര്‍ക്കു സംഭവിക്കുന്നതിനെപ്പറ്റി സകല 
ലാകരും കേള്‍ക്കും. യുദ്ധകാഹളം പോലെ 

















ണ്ടാക്കിയ മഹാകാര്യങ്ങളില്‍ അവര്‍ വിശ്വസി 
ക്കില്ല. വ്യാജദൈവങ്ങള്‍ക്കായി തങ്ങളുണ്ടാ 
ക്കിയ വിശിഷ്ട ഉദ്യാനങ്ങളിലേക്കോ യാഗ 
പീഠങ്ങളിലേക്കോ അവര്‍ തിരിയുകയില്ല. 

ആ സമയം മുഴുവന്‍ ദുര്‍ഗ്ലനഗരങ്ങളും ശൂന്യ 
മാകും. യിസ്രായേല്‍ജനത വരുന്നതിനുമുമ്പ്‌ 
ദേശത്തിലെ പര്‍വ്വതങ്ങളും കാടുകളും എങ്ങ 
നെയിരുന്നുവോ അതുപോലെ ആ പട്ടണങ്ങ 
ളും ആയിത്തീരും. മുമ്പ്‌ യിസ്രായേല്‍ജനത വരു 
ന്നതു കാരണം അവിടത്തെ മനുഷ്യരെല്ലാം 
ദൂരേക്ക്‌ ഓടിപ്പോയി. ഭാവിയില്‍ രാജ്യം വീണ്ടും 
ശൂന്യമായിത്തീരും. 10ഇങ്ങനെ സംഭവിക്കാന്‍ 
കാരണം നിങ്ങള്‍ നിങ്ങളെ രക്ഷിക്കുന്ന ദൈവ 
ത്തെ മറക്കുന്നു എന്നതാണ്‌. ദൈവമാണു നിങ്ങ 








¢ 
വ്യക്തമായി അവര്‍ ഇതു കേള്‍ക്കും. 

യഹോവ പറഞ്ഞു, “എനിക്കായി തയ്യാറാ 
ക്കപ്പെട്ടിടത്ത്‌ ഞാനുണ്ടായിരിക്കും. ഇതൊക്കെ 
സംഭവിക്കുന്നത്‌ ഞാന്‍ ശാന്തനായി നിരീക്ഷി 
ക്കും. മനോഹരമായൊരു വേനല്‍ക്കാല മദ്ധ്യാ 
നത്തില്‍ ജനം വിശ്രമിക്കുകയായിരിക്കും. 
(വെളുപ്പാ൯ന്‍കാലത്തെ മഞ്ഞി൯തുള്ളികളല്വാ 
തെ മഴയില്ലാത്ത ചൂടുപിടിച്ച വിളവെടുപ്പു 
കാലത്തായിരിക്കും അത്‌.) അപ്പോള്‍ ഭീകരമായ 
ചിലതു സംഭവിക്കും. പൂക്കാലത്തിനു ശേഷമാ 
യിരിക്കുമത്‌. പൂതുമുന്തിരികള്‍ പൂത്തു കായ്‌ 
ക്കും. എന്നാല്‍ വിളവെടുപ്പിനു മുമ്പ്‌ ശത്രു 
വരികയും ഈ ചെടികള്‍ നശിപ്പിക്കുകയും 
ചെയ്യും. ശത്രു മുന്തിരിവള്ളികള്‍ പറിച്ചു ദൂരേ 











യെശയ്യാവ്‌ 18:6-19:23 


ക്കെറിയും. മുന്തിരിവള്ളികള്‍ പക്ഷികള്‍ക്കും 
കാട്ടുമൃഗങ്ങള്‍ക്കും കഴിക്കാന്‍ അവിടെ കിടക്കും. 
പക്ഷികള്‍ വേനല്‍ക്കാലത്ത്‌ മുന്തിരിവള്ളികള്‍ 
കൊണ്ടു കഴിയും. ആ ശൈത്യകാലത്ത്‌ കാട്ടുമൃ 
ഗങ്ങള്‍ അവ തിന്നും.” 

ആ സമയം, സര്‍വ്വശക്തനായ യഹോവ 
യ്ക്കു ഒരു വിശിഷ്ട വഴിപാടു കൊണ്ടുവരഒ 
ടും. ദീര്‍ഘകായരും ബലവാന്മാരുമായവരായ 
രിക്കും ആ കാഴ്ചകള്‍ കൊണ്ടു വരിക. (എല്ലാ 
യിടത്തുമുള്ള ജനത്തിന്‌ ഇവരോടു ഭയമാണ്‌. 
അവര്‍ അതിശക്തരാണ്‌. അവര്‍ മറ്റു രാജ്യങ്ങളെ 
തോല്ലിക്കുന്നു. നദികള്‍ കൊണ്ടു ഭാഗിക്കപ്പെട്ട 
ഒരു ദേശത്തിലാണവര്‍.) വഴിപാടുകള്‍ യഹോ 
വയുടെ സവിധമായ സീയോന്‍പര്‍വ്ൃതത്തി 
ലേക്കു കൊണ്ടുവരപ്പെടും. 











ഈജിപ്തിനുള്ള ദൈവസന്ദേശം 
ഈജിപ്തിനെക്കുറിച്ചുള്ള ദുഃഖസ 

19 ന്ദേശം: ഇതാ! വേഗതയാര്‍ന്നൊരു മേഘ 
ത്തില്‍ യഹോവ വരുന്നു. യഹോവ ഈജിപ്തി 
ലേക്കു പ്രവേശിക്കുകയും ഈജിപ്തിലെ സക 
ലവ്യാജദൈവങ്ങളും ഭയന്നു വിറയ്ക്കുകയും 
ചെയ്യും. ഈജിപ്ത്‌ ധീരതയുള്ള രാജ്യമായിരു 
ന്നു. പക്ഷേ ആ ധൈര്യം അരക്കുപോലെ ഉരു 
കിപ്പോകും. 

2ദൈവം പറയുന്നു, “ഈജിപ്തുകാരെക്കൊ 
ണ്ട്‌ ഞാന്‍ അവര്‍ക്കെതിരെ തന്നെ യുദ്ധം 
ചെയ്യിക്കും. മനുഷ്യര്‍ സ്വന്തം സഹോദരന്മാര്‍ 
ക്കെതിരെ പോരാടും. അയല്‍ക്കാരന്‍ അയല്‍ക്കാ 
രനെതിരാകും. നഗരങ്ങള്‍ നഗരങ്ങള്‍ക്കെതിരെ 
യാകും. രാഷ്ട്രങ്ങള്‍ രാഷ്ട്രങ്ങള്‍ക്കെതിരാകും. 
ഇനജിപ്തുകാര്‍ ആശയക്കുഴപ്പത്തിലാകും. 
തങ്ങളെന്തു ചെയ്യണമെന്ന്‌ ജനം തങ്ങളുടെ 
വ്യാജദൈവങ്ങളോടും ജ്ഞാനികളോടും ചോ 
ദിക്കും. തങ്ങളുടെ വെളിച്ചപ്പാടന്മാരോടും ജാല 
വിദ്യക്കാരോടും ചോദിക്കും. എന്നാല്‍ അവരുടെ 
ഉപദേശങ്ങള്‍ വ്യര്‍ത്ഥമാകും.” 

യജമാനനും സര്‍വ്വശക്തനുമായ യഹോവ 
പറയുന്നു, “ഈജിപ്തിനെ ഞാന്‍ (ദൈവം) 
ക്രൂരനായൊരു യജമാനനെ ഏല്ലിക്കും. ശക്ത 
നായ ഒരു ഭരണാധിപന്‍ ജനത്തിനുമേല്‍ ഭരണം 
നടത്തും. നൈല്‍നദി ഉണങ്ങിവരളും. സമുദ്ര 
ത്തിലെ ജലം വറ്റും. ഐല്പാ നദികളും ദുര്‍ഗ്ഗന്ധ 
പൂരിതമാകും. ഈജിപ്തിലെ തോടുകള്‍ വരണ്ട്‌ 
വെള്ളമെല്ലാം നഷ്ടപ്പെടും. ജലസസ്യങ്ങളെ 
ല്ലാം ചീഞ്ഞളിയും. "നദീതീരത്തുള്ള മുഴുവന്‍ 
സസ്യങ്ങളും ഉണങ്ങിപ്പോകും. നദിയുടെ ഏറ്റ 
വും വീതിയുള്ള ഭാഗത്തുള്ള സസ്ധ്യങ്ങള്‍ 
പോലും ഉണങ്ങും. 
“നദിയില്‍ നിന്നും മീന്‍പിടിക്കുന്ന എല്ലാ 
വരും വ്യസനിച്ചു നിലവിളിക്കും. ഭക്ഷണത്തി 
നായി അവര്‍ ആശ്രയിക്കുന്ന നൈല്‍നദി വറ്റി 
വരളും. 9വസ്ത്രങ്ങളുണ്ടാക്കുന്നവര്‍ വളരെ വള 

















670 


ണെന്ന്‌ അവര്‍ അവകാശപ്പെടുന്നു. എന്നാല 
വര്‍ സ്വയം കരുതുന്നതുപോലെ ജ്ഞാനിക 
12ഈജിപ്തേ, നിന്‍െറ ജ്ഞാനികളെവിടെ? 
സര്‍വ്വശക്തനായ യഹോവ ഈജിപ്തിനായി 
ആസൂത്രണം ചെയ്തിരിക്കുന്ന കാര്യങ്ങള്‍ ആ 
ജ്ഞാനികളറിയണം. സംഭവിക്കാന്‍ പോകുന്ന 
കാര്യങ്ങള്‍ അവര്‍ നിങ്ങള്‍ക്കു പറഞ്ഞു തരണം. 
13സോവാനിലെ നേതാക്കള്‍ വിഡ്ഡികളാ 
യിരിക്കുന്നു. നോഫിലെ നേതാക്കള്‍ വ്യാജ 
ങ്ങള്‍ വിശ്ചസിച്ചിരിക്കുന്നു. അതിനാല്‍ നേതാ 
ക്കള്‍ ഈജിപ്തിനെ തെറ്റായ വഴിയില്‍ നയി 
ച്ചു. 4യഹോവ നേതാക്കളെ ആശയക്കുഴപ്പത്തി 
ലാക്കി. അവര്‍ അലഞ്ഞു തിരിയുകയും ഈജി 
പ്തിനെ തെറ്റായ വഴിയേ നയിക്കുകയും ചെ 
യുന്നു. അവര്‍ ചെയ്യുന്നതെല്ലാം തെറ്റാകുന്നു. 
മദ്യപിച്ചു നിലത്തുകിടന്നുരുളുന്നവരെപ്പോലെ 
യാണവര്‍. 15അവര്‍ക്ക്‌ നാണ ളന 
ന്നൂമില്പ. (ഈ നേതാക്കള്‍ “ചെടികളുടെ തല 
കളും വാലുകളുമാകുന്നു.” അവര്‍ പനമ്പട്ടയോ 
ഞാങ്ങണയോ ആകുന്നു.) 
16ആ സമയത്ത്‌, ഈജിപ്തുകാര്‍ ഭയന്ന 
സ്ത്രീകളെപ്പോലെയായിരിക്കും. സര്‍വ്ൃവശക്ത 
നായ യഹോവയെ അവര്‍ ഭയപ്പെടും. യഹോ 
വ ജനത്തെ ശിക്ഷിക്കാന്‍ കൈയുയര്‍ത്തുകയും 
അവര്‍ ഭയപ്പെടുകയും ചെയ്യും. 17സകല ഈജി 
പ്തുകാര്‍ക്കും ഭയപ്പെടേണ്ട സ്ഥലമായിരിക്കും 
യെഹൂദദേശം. യെഹുദയെന്ന പേരു കേള്‍ക്കു 
ന്ന ഓരോ ഈജിപ്തുകാരനും ഭയപ്പെടും. സര്‍ 
വൃശക്തനായ യഹോവ ഈജിപ്തിന്‌ ഭീകര 
ദുരിതങ്ങള്‍ Sees Sa 
18ആ സമയത്ത്‌, ഈജിപ്തുകാര്‍ക്ക്‌ കനാ൯ഭാഷ 
(യെഹൂദഭാഷ) സംസാരിക്കുന്ന അഞ്ചു നഗര 
ങ്ങളുണ്ടായിരിക്കും. ഈ നഗരങ്ങളിലൊന്ന്‌ 
“വിനാശനഗരം” എന്നു വിളിക്കപ്പെടും. 
സര്‍വ്വശക്തനായ യഹോവയുടെ ഭക്തരായി 
ക്കൊള്ളാമെന്നു ജനം വാഗ്ദാനം ചെയ്യും. 19 
ാള്‍ ഈജിപ്തിന്‍െറ മദ്ധ്യഭാഗത്ത്‌ യഹോ 
വയ്ക്കായി ഒരു യാഗപീഠമുണ്ടായിരിക്കും. 
യഹോവയോടുള്ള ആദരവിന്‌ ഈജിപ്തിന്‍റെ 
അതിര്‍ത്തിയില്‍ ഒരു സ്മാരകമുണ്ടായിരിക്കും. 
20സര്‍വ്ൃവശക്തനായ യഹോവയുടെ ശക്തമായ 
പ്രവൃത്തികള്‍ക്കൊരു സാക്ഷ്യമായിരിക്കുമത്‌. 
ജനം സഹായത്തിനായി യഹോവയോടു നില 
വിളിക്കുമ്പോള്‍ അവന്‍ സഹായമയയ്ക്കും. 
രക്ഷിക്കുകയും പ്രതിരോധിക്കുകയും ചെയുന്ന 
ഒരുവനെ യഹോവ അയയ്ക്കും. അവരെ ഉപ 
ദ്രവിക്കൂന്നവരില്‍ നിന്നും അവന്‍ ജനത്തെ 
രക്ഷിക്കും. അപ്പോള്‍ ഈജിപ്തുകാര്‍ സത്യമാ 
യും യഹോവയെ അറിയും. ഈജിപ്തിലെ 
ജനം ദൈവത്തെ സ്നേഹിക്കും. ജനം ദൈവ 
ത്തെ സേവിക്കുകയും നിരവധി ബലികളര്‍ 
പ്പിക്കുകയും ചെയ്യും. അവര്‍ യഹോവയ്ക്കു 
വാഗ്ദാനങ്ങള്‍ ചെയും. അവര്‍ ആ വാഗ്ദാന 





























രെ വ്യസനിക്കും. വെള്ളപ്പരുത്തി വേണമല്ലോ 
അവര്‍ക്കു വസ്ത്രം നെയ്യാന്‍. എന്നാല്‍ നദി 
വറ്റിവരളുമ്പോള്‍ ഈ ചെടികള്‍ വളരുകയില്ല. 
10അണകള്‍ കെട്ടുന്ന ജോലിയിലേര്‍പ്പെട്ടിരി 
ക്കുന്നവര്‍ പണിയില്ലാതെ നിരാശരാകും. 
1“സോവാന്‍൯നഗരത്തിലെ നേതാക്കന്മാര്‍ 
വിഡ്ഡികളാകുന്നു. ഫറവോന്‍റെറ “ജ്ഞാനിക 
ളായ ഉപദേഷ്ടാക്കള്‍” തെറ്റായ ഉപദേശം നല്‍ 
കുന്നു. തങ്ങള്‍ ജ്ഞാനികളാണെന്ന്‌ നേതാക്കള്‍ 
പറയുന്നു. തങ്ങള്‍ പഴയ രാജകൂടുംബക്കാരാ 





ങ്ങള്‍ പാലിക്കുകയും ചെയ്യും. 

ഈജിപ്തുകാരെ യഹോവ ശിക്ഷിക്കും. 
അനന്തരം യഹോവ അവരെ സുഖപ്പെടുത്തുക 
യും (ക്ഷമിക്കുക) അവര്‍ യഹോവയിലേക്കു 
മടങ്ങിവരികയും ചെയ്യും. യഹോവ അവരുടെ 
പ്രാര്‍ത്ഥനകള്‍ ശ്രവിക്കുകയും അവരെ സുഖ 
പ്പെടുത്തുകയും ചെയ്യും. 

അന്ന്‌ ഈജിപ്തില്‍നിന്നും അശ്ശൂരിലേക്ക്‌ 
ഒരു പ്രധാന മാര്‍ഗ്ഗമുണ്ടായിരിക്കും. അപ്പോള്‍ 
അശ്ലൂരുകാര്‍ ഈജിപ്തിലേക്കും ഈജിപ്തുകാര്‍ 





671 


അശ്ശൂരിലേക്കും പോകും. ഈജിപ്ത്‌ അശ്ശൂരി 
നോടു ചേര്‍ന്ന്‌ ആരാധന നടത്തും. 24അന്ന്‌ 


യെശയ്യാവ്‌ 19:24-21:15 


വളരെ ഭയന്നിരിക്കുന്നു. ഭയം കൊണ്ട്‌ എനിക്കെ 
ന്‍െറ വയറുവേദനിക്കുന്നു. ആ വേദന പ്രസവ 





യിസ്രായേലും അശ്ശൂരും ഈജിപ്തും ഒരുമിച്ചു 
ചേര്‍ന്ന്‌ ദേശത്തെ നിയന്ത്രിക്കും. ഇത്‌ ആ ദേശ 
ത്തിനൊരനുഗ്രഹമായിരിക്കും. 2 സര്‍വ്വശക്ത 
നായ യഹോവ ഈ രാജ്യങ്ങളെ അനുഗ്രഹിക്കും. 
അവന്‍ പറയും, “ഈജിപ്തേ, നിങ്ങള്‍ എന്‍െറ 
ജനതയാകുന്നു. അശ്ശൂരേ, ഞാന്‍ നിന്നെ സൃഷ്ടി 
ചു. യിസ്രായേലേ ഞാനാണു നിന്‍െറ ഉടമ. 
നിങ്ങളെല്ലാം അനുഗ്ൃഹീതര്‍!” 





ഈജിപ്തിനെയും എത്യോപ്യ 
യെയും അശ്ശൂർ തോല്ലിക്കും 
BBE aps അശ്ശൂരിനെറ രാജാവാ 
യിരുന്നു. അശ്ദോദ്നഗരത്തിനെതിരെ 
യുദ്ധം ചെയ്യാന്‍ അദ്ദേഹം തര്‍ത്താനെ അയച്ചു. 


വേദന പോലെയാണ്‌. കേള്‍ക്കുന്ന കാര്യങ്ങള്‍ 
എന്നെ വളരെ ഭയപ്പെടുത്തുന്നു. കാണുന്ന 
കാര്യങ്ങള്‍ എന്നെ ഭയം കൊണ്ടു വിറപ്പിക്കുന്നു. 
“ഞാന്‍ വ്യാകൂലചിത്തനാണ്‌. ഭയം മൂലം ഞാന്‍ 
വിറയ്ക്കുകയും ചെയ്യുന്നു. എന്‍െറ സന്തുഷ്ട 
സായാഹ്നം ഭയത്തിന്‍െറ രാത്രിയായിത്തീര്‍ന്നി 
രിക്കുന്നു. 

5എല്ലാം ശരിയെന്നു മനുഷ്യര്‍ കരുതുന്നു. 
അവര്‍ പറയുകയാണ്‌, “മേശയൊരുക്കുക! തി 
ന്നുകയും കുടിക്കുകയും ചെയ്യുക!” അതേ സമ 
യം ഭടന്മാര്‍ പറയുകയാണ്‌, “പാറാവുകാരെ 
നിയോഗിക്കുക! പ്രഭുക്കന്മാരേ എഴുന്നേല്‍ക്കുക, 
എന്നിട്ട്‌ പരിചകള്‍ മിനുക്കുക!” 

എന്‍െറ യജമാനന്‍ എന്നോടു പറഞ്ഞു, 
“ചെന്ന്‌, ഈ നഗരത്തിനു കാവല്‍ നില്‍ക്കാന്‍ 














തര്‍ത്താന്‍ ആ നഗരം പിടിച്ചെടുത്തു. 2അന്ന്‌ 
ആമോസിനന്‍െറ പുത്രനായ യെശയ്യാവിലൂടെ 
യഹോവ സംസാരിച്ചു. യഹോവ പറഞ്ഞു, 
“ചെന്ന്‌ നിന്റ അരയില്‍ നിന്ന്‌ വ്യസന 
ത്തിന്‍റെ വസ്ത്രം ഉരിഞ്ഞു കളയുക. കാലു 
കളില്‍ നിന്നു ചെരിപ്പും അഴിച്ചു മാറ്റുക.” 
യെശയ്യാവ്‌ യഹോവയെ അനുസരിച്ചു. 
വസ്ത്രമോ ചെരിപ്പോ കൂടാതെ യെശയ്യാവ്‌ 
നടന്നു. 

അനന്തരം യഹോവ പറഞ്ഞു, “യെശയ്യാവ്‌ 
മൂന്നു വര്‍ഷം വസ്ത്രങ്ങളോ ചെരിപ്പോ ധരി 
ക്കാതെ ചുറ്റിക്കറങ്ങി. ഇത്‌ ഈജിപ്തിനും 
എത്യോപൃയ്ക്കും ഒരടയാളമാണ്‌. 4അശ്ലൂരിനെറ 
രാജാവ്‌ ഈജിപ്തിനെയും എത്യോപ്യയെയും 
തോല്പിക്കും. അശ്ശൂര്‍ തടവുകാരെ പിടികൂടി 
അവരുടെ രാജ്യത്തുനിന്നും കൊണ്ടുപോകും. 
വൃദ്ധന്മാരും ചെറുപ്പക്കാരും വസ്ത്രമില്ലാതെയും 
ചെരുപ്പില്ലാതെയും നയിക്കപ്പെടും. അവര്‍ 
പൂര്‍ണ്ണനഗ്‌നരായിരിക്കും. ഈജിപ്തുകാര്‍ 
ലജ്ജിതരാകും. സഹായത്തിനായി എത്യോപ്യ 
യിലേക്കു നോക്കുന്ന ജനം നിരാശരായി ത്തീരും. 
ഈജിപ്തിന്‍റെ മഹത്വത്തില്‍ അത്ഭുതപ്പെടു 
ന്ന ജനം ലജ്ജിതരാകും.” 

സമുദ്രതീരത്തു വസിക്കുന്നവര്‍ പറയും, 
“അവര്‍ ഞങ്ങളെ സഹായിക്കുമെന്നു ഞങ്ങള്‍ 
വിശ്വസിച്ചു. അശ്ശൂര്‍രാജാവില്‍ നിന്നും അവര്‍ 
ഞങ്ങളെ രക്ഷിക്കുമെന്നു കരുതി ഞങ്ങള്‍ 
അങ്ങോട്ടോടിച്ചെന്നു. എന്നാല്‍ അവരെ നോ 
ക്കുക. ആ രാജ്യങ്ങള്‍ പിടിച്ചടക്കപ്പെട്ടിരിക്കു 
ന്നു. പിന്നെ ഞങ്ങളെങ്ങനെ രക്ഷപെടാ 


നാണ്‌?” 
7 സമുദ്രതീരത്തിലെ മരുഭൂമിയെക്കുറിച്ചു 
ള്ള ദുഃഖസന്ദേശം: 

മരുഭൂമിയില്‍നിന്നു ചിലതു വരുന്നു. നെഗെ 
വില്‍നിന്നടിക്കൂന്ന കാറ്റുപോലെ. ഒരു ഭയങ്കര 
ദേശത്തു നിന്നാണതിനെറ വരവ്‌. 

സംഭവിക്കാന്‍ പോകുന്ന അതിഭയങ്കരമായ 
ചിലതു ഞാന്‍ കാണുന്നു. വഞ്ചകര്‍ നിനക്കെ 
തിരെ തിരിയുന്നതു ഞാന്‍ കാണുന്നു. ജനം 
നിന്‍െറ സ്വത്തു കവരുന്നതു ഞാന്‍ കാണുന്നു. 
ഏലാമേ, ചെന്ന്‌ അവരോടു പോരാടുക! മേദ്യ 
യേ, നിന്‍െറ സൈന്യത്തെ നഗരത്തിനു ചുറ്റി 
ലും വിന്യസിച്ച്‌ അതിനെ തോല്ലിക്കുക! ആ 
നഗരത്തിലെ മുഴുവന്‍ ദുഷ്ടതയെയും ഞാന 
വസാനിപ്പിക്കും. 3ആ ഭയങ്കരതകള്‍ കണ്ട്‌ ഞാന്‍ 











ബാബിലോണിനുള്ള ദൈവസന്ദേശം 








ഒരാളെ കണ്ടുപിടിക്കുക. കാണുന്നതെല്ലാം 
അവന്‍ അറിയിക്കണം. "പാറാവുകാരന്‍ കൂതിര 
പടയാളികളെയും കഴുതകളെയും അല്ലെങ്കില്‍ 
ഒട്ടകങ്ങളെയും നിരയായി കണ്ടാല്‍ അവന്‍ 
വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കണം.” 

അനന്തരം ഒരു ദിവസം പാറാവുകാരന്‍ മുന്ന 
റിയിപ്പു തന്നു, “സിംഹം!” പാറാവുകാരന്‍ ഇങ്ങ 
നെ പറയുകയായിരുന്നു, “എന്‍െറ യജമാനനേ, 
എല്ലാ ദിവസവും ഞാന്‍ കാവല്‍ ഗോപൂര 
ത്തില്‍ കാവല്‍ നില്‍ക്കുകയായിരുന്നു. എല്ലാ 
രാത്രിയിലും ഞാന്‍ പാറാവു നില്‍ക്കുകയായി 
രുന്നു! പക്ഷേ... ഇതാ! അവര്‍ വരുന്നു! കാലാ 
ളുകളുടെയും കുതിരപ്പടയാളികളുടെയും നിര 
കള്‍ തന്നെ ഞാന്‍ കാണുന്നു.” 

അപ്പോള്‍ ഒരു ദൂതന്‍ പറഞ്ഞു, 

“ബാബിലോണ്‍ തോല്ലിക്കപ്പെട്ടു. ബാബി 
ലോണ്‍ നിലംപതിച്ചിരിക്കുന്നു. മുഴുവന്‍ വ്യാജ 
ദൈവങ്ങളുടെയും വിഗ്രഹങ്ങള്‍ നിലത്തെ 
റിഞ്ഞുടയ്ക്കപ്പെട്ടിരിക്കുന്നു.” 

10യെശയ്യാവു പറഞ്ഞു, “എന്‍െറ ജനമേ, 
യിസ്രായേലിന്‍റെ ദൈവമായ സര്‍വശക്ത 
നായ യഹോവയില്‍നിന്നു കേട്ടതെല്ലാം ഞാന്‍ 
നിങ്ങളോടു പറഞ്ഞിരിക്കുന്നു. മെതിക്കളത്തില്‍ 
ധാന്യം പൊടിക്കപ്പെടുമ്പോലെ നിങ്ങള്‍ തകര്‍ 
ക്കപ്പെടും.” 




















എദോമിനുള്ള ദൈവസന്ദേശം 

വ്ദൂമയെല്പറ്റിയുള്ള ദു:ഖസന്ദേശം. സേയീ 
രില്‍ (എദോം) നിന്ന്‌ എന്നെ ആരോ വിളിച്ചു. 
അവന്‍ പറഞ്ഞു, “പാറാവുകാരാ, രാത്രിയിനി 
എത്ര അവശേഷിക്കുന്നു? രാത്രിയിനി എത്ര 
നേരം നീണ്ടു നില്‍ക്കും!” 

പാറാവുകാരന്‍ മറുപടി പറഞ്ഞു, “പ്രഭാ 
തം വരികയായി. പക്ഷേ പിന്നെ രാത്രി വീണ്ടും 
വരും. നിനക്കെന്തെങ്കിലും ചോദിക്കാനുണ്ടെ 
ങ്കില്‍ അപ്പോള്‍ വന്നു ചോദിക്കുക.” 





അറബ്യയ്ക്കുള്ള ദൈവസന്ദേശം 

13അറബ്യയെക്കുറിച്ചുള്ള ദു:ഖസന്ദേശം. ദേദാ 
നില്‍നിന്നുള്ള ഒരു യാത്രാസംഘം അറബ്യന്‍ 
മരുഭൂമിയിലെ ചില മരങ്ങളുടെ കീഴെ രാത്രി 
കഴിച്ചു കൂട്ടി. 

14അവര്‍ ദാഹിക്കുന്ന ചില യാത്രികര്‍ക്കു 
വെള്ളം കൊടുത്തു. ചില യാത്രികര്‍ക്കു തേമാ 
ക്കാര്‍ ഭക്ഷണം കൊടുത്തു. 

15അവര്‍ കൊല്ലാന്‍ വന്ന വായ്ത്തലയില്‍ 
നിന്നും രക്ഷപെട്ടോടിവരികയായിരുന്നു. 











യെശയ്യാവ്‌ 21:16-22:22 


എയ്യാന്‍ തയ്യാറായ അമ്പുകളില്‍നിന്നും രക്ഷ 
പെട്ടോടുകയായിരുന്നു അവര്‍. ഒരു ഭീകരയു 
ദ്ധത്തില്‍നിന്നും ഓടിയകലുകയായിരുന്നു 
അവര്‍. 

1അതൊക്കെ സംഭവിക്കുമെന്ന്‌ എന്‍െറ യജ 
മാനനായ യഹോവ എന്നോടരുളിയിരുന്നു. 
യഹോവ പറഞ്ഞു, “ഒരു വര്‍ഷത്തില്‍, (കൂലി 
ക്കാരന്‍െറ കാലഗണനയനുസരിച്ച്‌) കേദാരി 
ന്‍െറ സകല പ്രതാപവും അസ്തമിക്കും. 17ആ 
സമയം, കേദാരിലെ മഹാന്മാരായ ഭടന്മാരില്‍ 
ചിലര്‍, വില്ലാളികള്‍, ജീവനോടെ അവശേ 
ഷിക്കും.” യിസ്രായേലിന്‍റെ ദൈവമാകുന്ന 
യഹോവ എന്നോട്‌ ഇക്കര്യങ്ങള്‍ പറഞ്ഞു. 





യെരൂശലേമിനുള്ള ദൈവസന്ദേശം 
72 ദര്‍ശനത്തിന്‍െറ താഴ്വരയെല്പറ്റിയുള്ള 
ദു:ഖസന്ദേശം: 

നിങ്ങള്‍ക്കെന്തു പറ്റി? നിങ്ങളെന്തിനാണു 
സ്വന്തം വീട്ടുമേല്‍ക്കൂരയില്‍ മറഞ്ഞിരിക്കു 
ന്നത്‌? 

മുമ്പ്‌ ഈ നഗരം വളരെ തിരക്കുപിടിച്ചൊരു 
നഗരമായിരുന്നു. വളരെ ശബ്ദായമാനമായ, 
സന്തോഷിക്കുന്ന നഗരം. എന്നാലിപ്പോള്‍ 
കാര്യങ്ങള്‍ മാറിയിരിക്കുന്നു. നിന്‍െറ ജനം 
കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ വാളു 
കൊണ്ടല്ല. മനുഷ്യര്‍ മരിച്ചു വീണത്‌ യുദ്ധത്തി 
ലല്ല. 

നിന്‍െറ നേതാക്കളെല്ലാം ഒരുമിച്ച്‌ ഓടി 
പ്പോയി. പക്ഷേ അവരെല്ലാം പിടിക്കപ്പെട്ടു, 
വില്ലുകളില്ലാതെ. നേതാക്കളെല്ലാം വളരെ ദൂരേ 
ക്ക്‌ ഓടിപ്പോയി. പക്ഷേ അവരെല്ലാം പിടിക്ക 
പെട്ടിരിക്കുന്നു. 

അതിനാല്‍ ഞാന്‍ പറയുന്നു, “എന്നെ നോ 
ക്കരുത്‌! ഞാന്‍ കരയട്ടെ! യെരൂശലേമിന്‍െറ നശീ 
കരണത്തെച്ചൊല്ലി എന്നെ ആശ്വസിപ്പിക്കേണ്ട 
തില്ല.” 

യഹോവ ഒരു പ്രത്യേകദിവസം തെരഞ്ഞെ 
ടുത്തിരിക്കുന്നു. ആ ദിവസം കലാപങ്ങളും 
ആശയക്കുഴപ്പവുമുണ്ടാകും. ദര്‍ശനത്തിന്‍റെ 
താഴ്വരയില്‍ മനുഷ്യന്‍ മനുഷ്യനന്‍െറമേല്‍ നട 
ന്നുപോകും. നഗരമതിലുകള്‍ തകര്‍ക്കപ്പെടും. 














672 


ത്തില്‍ നിങ്ങള്‍ വിശ്വസിക്കുകയില്ല. വളരെ 
പണ്ട്‌ ഇവയെല്ലാം സൃഷ്ടിച്ച ഒരുവനെ (ദൈ 
വം) നിങ്ങള്‍ കാണുകയില്ല. 

12അതിനാല്‍, എന്‍െറ യജമാനനും സര്‍വ്വശ 
ക്തനുമായ യഹോവ, തങ്ങളുടെ മൃതരായ സ്നേ 
ഹിതരെയോര്‍ത്തു വിലപിക്കാനും വ്യസനി 
ക്കാനും ജനത്തോടാവശ്യപ്പെടും. ജനം തല 
മുണ്ഡനം ചെയ്യുകയും വ്യസനത്തിനന്‍െറ 
വസ്ത്രം ധരിക്കുകയും ചെയ്യും. 

13എന്നാല്‍ നോക്കൂ! ജനം ഇപ്പോള്‍ സന്തു 
ഷ്ടരാണ്‌. അവര്‍ ആഹറ്റാദിക്കുകയാണ്‌. അവര്‍ 
പറയുന്നു: 

കാളയെയും ആടിനെയും കൊല്ലുക. നമുക്കാ 
ഘോഷിക്കാം. ഭക്ഷിക്കുകയും വീഞ്ഞു കുടിക്കു 
കയും ചെയ്യുക. തിന്നുകയും കുടിക്കുകയും ചെ 
യുക, എന്തെന്നാല്‍ നാളെ നമ്മള്‍ മരിക്കും. 

4സര്‍വൃശക്തനായ യഹോവ ഇക്കാര്യങ്ങള്‍ 
എന്നോടു പറയുകയും ഞാനെന്‍റെ ചെവി 
കൊണ്ട്‌ കേള്‍ക്കുകയും ചെയ്തു: “തെറ്റുകള്‍ 
ചെയ്ത അപരാധിയാണു നിങ്ങള്‍. ഈ അപ 
രാധം പൊറുക്കപ്പെടും മുന്വേ നിങ്ങള്‍ മരിക്കു 
മെന്നു ഞാന്‍ വാഗ്ദാനം ചെയുന്നു.” എന്‍െറ 
യജമാനനും സര്‍വ്വശക്തനുമായ യഹോവയാ 
ണിതു പറഞ്ഞത്‌. 














ശെബ്നെയ്ക്കുള്ള ദൈവസന്ദേശം 

13എന്‍െ്റെ യജമാനനും സര്‍വ്വശക്തനുമായ 
യഹോവ എന്നോടിങ്ങനെ പറഞ്ഞു: “ശെബ്ന 
എന്ന ദാസന്‍െറയടുത്തേക്കു പോവുക. കൊ 
ട്ടാരം വിചാരിപ്പുകാരനാണയാള്‍. 16ആ ദാസ 
നോടു “നീയിവിടെ എന്തെടുക്കുകയാണ്‌? 
എന്നു ചോദിക്കുക?” നിന്‍െറ കുടുംബക്കാരെ 
ആരെയെങ്കിലും ഇവിടെ സംസ്കരിച്ചിട്ടു 
ണ്ടോ? നീയെന്തിനാണിവിടെയൊരു കല്ലറ 
യൊരുക്കുന്നത്‌?” എന്നും ചോദിക്കുക.” 

യെശയ്യാവു പറഞ്ഞു, “ഇയാളെ നോക്കുക! 
അയാള്‍ ഉന്നതമായൊരിടത്ത്‌ തന്‍െറ കല്ലറ 
പണിയുകയാണ്‌. തന്‍െറ കല്ലറ പണിയാന്‍ 
പാറ തുരക്കുകയാണയാള്‍. 

1718തനുഷ്യാ, യഹോവ നിന്നെ തരിപ്പണമാ 
ക്കും. യഹോവ നിന്നെ ഒരു കൊച്ചു പന്തിനു 











താഴ്വരയിലുള്ളവര്‍ പര്‍വ്വതനഗരത്തിലുള്ളറ 
രോടു ആക്രോശിക്കുന്നുണ്ടാകും. ഏലാമിലെ 
കുതിരപ്പടയാളി കള്‍ തങ്ങളുടെ ആവനാഴികളു 
മെടുത്ത്‌ യുദ്ധത്തിനു പോകും. കീറില്‍നിന്നുള്ള 
വര്‍ പരിചകള്‍ മുട്ടി ശബ്ദമുണ്ടാക്കും. സൈ 
നയങ്ങള്‍ നിന്‍െറ പ്രത്യേകതാഴ്വരയില്‍ സ 
ന്ധിക്കും. താഴ്വര തേരുകള്‍ കൊണ്ടുനിറയും. 
നഗരകവാടങ്ങള്‍ക്കു കുതിരപ്പടയാളികള്‍ കാ 
വല്‍ നില്‍ക്കും. “ആ സമയം യെഹൂദക്കാര്‍ വന 
മന്ദിരത്തില്‍ സൂക്ഷിച്ചിരിക്കുന്ന ആയുധങ്ങളു 
പയോഗിക്കാ൯ ആഗ്രഹിക്കും. 

യെഹൂദയെ സംരക്ഷിക്കുന്ന കോട്ട ശത്രുക്കള്‍ 
നിലം പരിശാക്കും. 91ദാവീദിനന്‍െറെ നഗരത്തി 
നന്‍െറെ കോട്ടകള്‍ പൊട്ടാന്‍ തുടങ്ങുകയും 
നിങ്ങള്‍ ആ പിളര്‍പ്പ്‌ കാണുകയും ചെയ്യും. 
അതിനാല്‍, നീ വീടുകളെണ്ണുകയും വീടുക 
ളുടെ കല്ലുകളുപയോഗിച്ച്‌ കോട്ടകള്‍ കെട്ടു 
കയും ചെയ്യും. പഴയ അരുവിയില്‍ നിന്നുള്ള 
വെള്ളം സംഭരിക്കാന്‍ ഇരട്ടഭിത്തികള്‍ക്കിടയില്‍ 
നിങ്ങള്‍ സ്ഥലമൊരുക്കും. അങ്ങനെ നിങ്ങള്‍ 
ജലം സംഭരിക്കും. 

സ്വയം സംരക്ഷിക്കാന്‍ നിങ്ങള്‍ ഇങ്ങനെ 
ചെയ്യും. എന്നാല്‍ ഇതെല്ലാം സൃഷ്ടിച്ച ദൈവ 














ള്ളില്‍ ചുരുട്ടിക്കൂട്ടി മറ്റൊരു രാഷ്ട്രത്തിന്‍െറ 
കൈകളിലേക്കെറിഞ്ഞു കൊടുക്കും. നീ അവി 
ടെക്കിടന്നു മരിക്കും.” 

യഹോവ പറഞ്ഞു, “നീ നിന്‍െറ തേരുകളെ 
ച്ചൊല്ലി അഭിമാനിക്കുന്നു. എന്നാല്‍ ആ വിദൂര 
ദേശത്ത്‌ നിന്‍െറ ഭരണാധികാരിക്ക്‌ അതിലും 
നല്ല തേരുകളുണ്ടാകും. അവിടെ നിന്‍െറ തേരു 
കളെ ആരും ശ്രദ്ധിക്കുകപോലുമില്ല. 19ഇവിടു 
ത്തെ നിന്‍െറ പദവിയില്‍നിന്നും നിന്നെ ഞാന്‍ 
പുറത്താക്കും. നിന്‍റെ പദവിയില്‍നിന്നും 
നിന്നെ നിന്‍െറ പുതിയ നേതാവ്‌ നീക്കം 
ചെയ്യും. 22അന്നു ഞാന്‍ എന്‍െറ ദാസനും ഹില്‍ 
ക്കീയാവിനന്‍െറ പുത്രനുമായ എല്യാക്കീമിനെ 
വിളിക്കും. 2നിന്‍െറ മേലങ്കിയെടുത്ത്‌ ഞാന്‍ 
അവനെ അണിയിക്കും. നിന്‍റെ അംശവടി എ 
ടുത്ത്‌ ഞാന്‍ അവനു നല്‍കും. നിന്‍െറ ജോലി 
ഞാന്‍ അവനു നല്‍കും. ആ ദാസന്‍ യെരൂശ 
ലേംകാര്‍ക്കും യെഹൂദയുടെ കുടുംബക്കാര്‍ക്കും 
ഒരു പിതാവിനെപ്പോലെയായിരിക്കും. 

മാ*ദാവീദിന്‍െറെ ഭവനത്തിന്‍റെ താക്കോല്‍ 
ഞാന്‍ അവന്‍െറ കഴുത്തിലണിയിക്കും. അവന്‍ 
ഒരു വാതില്‍ തുറന്നാല്‍ ആ വാതില്‍ തുറന്നു 
തന്നെ കിടക്കും. ആരും അതടയ്ക്കാന്‍ പ്രാപ്ത 





673 


നായിരിക്കുകയില്ല. അവന്‍ ഒരു വാതിലടച്ചാല്‍ 
അത്‌ അടഞ്ഞു തന്നെയിരിക്കും. ആര്‍ക്കും അതു 
തുറക്കാനാവില്ല. തന്‍െറ പിതാവിന്‍െറ ഭവന 
ത്തിലെ ബഹുമാനിതമായ കസേരപോലെയാ 
യിരിക്കും ആ ദാസന്‍. 23ശക്തമായൊരു പലക 
യിലേക്കടിച്ചു കയറ്റിയ ഒരു ആണി പോലെ 
ഞാനവനെ ബലപ്പെടുത്തും. 4അവനന്‍െറ 
പിതാവിന്‍െറ വസതിയിലെ മഹത്വമാര്‍ന്നതും 
പ്രധാനവുമായ എല്ലാം അവന്‍െറമേല്‍ തൂങ്ങും. 
പ്രായപൂര്‍ത്തിയായവരും കുട്ടികളുമടക്കം സക 
ലരും അവനെ ആശ്രയിക്കും. അവര്‍ അവന്‍െറ 
മേല്‍ തുങ്ങിക്കിടക്കുന്ന ചെറിയ പാത്രങ്ങളും 
വെള്ളം നിറയ്ക്കുന്ന വലിയ കുപ്പികളും പോ 
ലെയായിരിക്കും. 

25“ആ സമയത്ത്‌, ഇപ്പോള്‍ വളരെ ബലമുള്ള 
പലകയില്‍ തറയ്ക്കപ്പെട്ട ആണി (ശെബ്നാ) 
ദുര്‍ബലമാവുകയും തകരുകയും ചെയ്യും. 
ആണി തറയില്‍ വീഴുകയും അതിന്യേലുണ്ടാ 
യിരുന്നതെല്ലാം തകരുകയും ചെയ്യും. അപ്പോള്‍, 
ഈ സന്ദേശത്തിലൂടെ ഞാ൯ പറഞ്ഞതെല്ലാം 
സംഭവിക്കുകയും ചെയ്യും.” (യഹോവ അരുളിയ 
തിനാല്‍ അതെല്ലാം സംഭവിക്കും.) 














ലെബാനോനുള്ള ദൈവസന്ദേശം 
തി ദു:ഖസന്ദേശം: 
തര്‍ശീശില്‍നിന്നുള്ള കപ്പലുകളേ, വ്യസ 

നിക്കുക! നിങ്ങളുടെ തുറമുഖങ്ങള്‍ തകര്‍ക്ക 
പ്പെട്ടിരിക്കുന്നു. (ഈ കപ്പലുകളിലുള്ളവരോടു 
കിത്തീംദേശത്തു നിന്നുള്ള തിരിച്ചുവരവിങ്കല്‍ 
പറയപ്പെട്ട വാര്‍ത്തയാണിത്‌.) 

2സമുദ്രതീരത്തു വസിക്കുന്നവരേ, നിശബ്ദ 
രാകുക, വ്യസനിക്കുക. “സീദോന്‍െറ വ്യാപാ 
രി” ആയിരുന്നു ടൈര്‍. സമുദ്രതീരത്തുള്ള ആ 
നഗരം കച്ചവടക്കാരെ സമുദ്രം കടത്തി അയ 
യ്ക്കുകയും അവര്‍ നിന്നെ സമ്പന്നത കൊണ്ടു 
നിറയ്ക്കുകയും ചെയ്തു. 3അവര്‍ ധാന്യം തേടി 
സമുദ്ര യാത്ര നടത്തി. ആ ടൈറുകാര്‍ നൈല്‍ 
നദീതീരത്തു വളരുന്ന ധാന്യങ്ങള്‍ കൊണ്ടു 
വന്നു. ആ ധാന്യം അവര്‍ മറ്റു രാഷ്ട്രങ്ങള്‍ക്കു 
വില്‍ക്കുകയും ചെയ്തു, 
4സീദോനേ, നീ വളരെ നാണം കെടണം. 
എന്തുകൊണ്ടെന്നാല്‍ ഇപ്പോള്‍ സമുദ്രവും 
സമുദ്രത്തിന്‍െറ കോട്ടയും പറയുന്നു: 

എനിക്കു കുട്ടികളില്ല. ഞാന്‍ പ്രസവവേദന 
അനുഭവിച്ചിട്ടില്ല. ഞാന്‍ കുഞ്ഞുങ്ങള്‍ക്കു ജന്മ 
മേകിയിട്ടില്ല. ആണ്‍കുട്ടികളെയോ പെണ്‍കുട്ടി 
കളെയോ ഞാന്‍ വളര്‍ത്തിയിട്ടില്ല. 

ഈജിപ്ത്‌ ടൈറിനെപ്പറ്റിയുള്ള വാര്‍ത്ത 
കേള്‍ക്കും. ഈ വാര്‍ത്ത ഈജിപ്തിനെ വ്യസനം 
കൊണ്ടു To Bes 

കേപ്പലുകളേ നിങ്ങള്‍ തര്‍ശീശിലേക്കു മടങ്ങ 
ണം. സമുദ്രതീരവാസികളേ, നിങ്ങള്‍ വ്യസ 
നിക്കണം. 

ന്മുമ്പു ടൈര്‍നഗരത്തെ നിങ്ങള്‍ ആസ്പവ ദിച്ചു. 
ആരംഭം മുതല്‍ തന്നെ ആ നഗരം വളരുകയാ 
യിരുന്നു. ആ നഗരക്കാര്‍ ജീവിക്കാന്‍ വിദൂരദേശ 
ങ്ങളിലേക്കു പോയി. 

ടൈര്‍നഗരം നിരവധി നേതാക്കളെ സൃഷ്ടി 
ച്ചു. ആ നഗരത്തിലെ വ്യാപാരികള്‍ രാജകുമാ 
രന്മാരെപ്പോലെയാകുന്നു. കച്ചവടക്കാര്‍ എല്ലാ 
യിടത്തും ആദരിക്കപ്പെടുന്നു. പിന്നെ ആരാണു 
ടൈറിനെതിരെ പദ്ധതികള്‍ ആസൂത്രണം ചെ 
യ്തത്‌? 














യെശയ്യാവ്‌ 22:23-24:2 


സര്‍വ്വശക്തനായ യഹോവ തന്നെ. അവരെ 
അപ്രധാനികളാക്കണമെന്ന്‌ അവന്‍ നിശ്ച 
യിച്ചു. 

10തര്‍ശീശില്‍നിന്നുള്ള കപ്പലുകളേ, നിങ്ങള്‍ 
സ്വരാജ്യത്തേക്കു മടങ്ങുക. ഒരു ചെറുനദിയെ 
ന്ന പോലെ സമുദ്രം കുറുകെ കടക്കുക. ആരും 
നിങ്ങളെയിപ്പോള്‍ തടയുകയില്ല. 

യഹോവ സമുദ്രത്തിനുമേല്‍ തന്‍റെ കൈ 
നിവര്‍ത്തി. ടൈറിനെതിരെ യുദ്ധം ചെയ്യാന്‍ 
രാഷ്ട്രങ്ങളെ സംഘടിപ്പിക്കുകയാണു യഹോ 
വ. ടൈറിനെയും അവളുടെ കോട്ടയെയും തക 
ര്‍ക്കാന്‍ യഹോവ കനാനോടു കല്ലി ക്കുന്നു. 

2യഹോവ പറയുന്നു, “സീദോനന്‍്െറെ കന്യകാ 
പുത്രിയേ, നീ നശിപ്പിക്കപ്പെടും. നീയിനി ആ 
ററ്റാദിക്കുകയില്ല.” പക്ഷേ ടൈറുകാര്‍ പറയു 
ന്നു, “സൈപ്രസ്‌ ഞങ്ങളെ സഹായിക്കും!” 
എന്നാല്‍ സൈപ്രസിലേക്കു കടല്‍ കടന്നാല്‍ 
നിങ്ങള്‍ക്കൊരു വിശ്രമസ്ഥലം കിട്ടുകയില്ല. 

13അതിനാല്‍ ടൈറുകാര്‍ പറയുന്നു, “ബാബി 
ലോണുകാര്‍ ഞങ്ങളെ സഹായിക്കും!” പക്ഷേ 
കല്‍ദയരുടെ ദേശത്തേക്കു നോക്കുക! ബാബി 
ലോണ്‍ ഇന്നൊരു രാഷ്ട്രമേയല്ല. അശ്ശൂർ 
ബാബിലോണിനെ ആക്രമിക്കുകയും അതിനു 
ചുറ്റും യുദ്ധഗോപുരങ്ങള്‍ കെട്ടുകയും ചെ 
യ്തു. മനോഹരമായ വീടുകളില്‍ നിന്ന്‌ ഭടന്മാര്‍ 
എല്ലാം കവര്‍ന്നു കൊണ്ടുപോയി. ബാബിലോ 
ണിനെ ആശ്ശൂര്‍ കാട്ടുമൃഗങ്ങളുടെ സ്ഥലമാക്കി 
മാറ്റി. അവര്‍ ബാബിലോണിനെ അവശിഷ്ട 
ങ്ങളുടെ ഇടമാക്കി. 

14അതിനാല്‍ തര്‍ശീശിലെ കപ്പലുകളേ, വ്യ 
സനിക്കുക. നിങ്ങളുടെ അഭയസ്ഥാനം (ടൈര്‍) 
നശിപ്പിക്കപ്പെടും. 

15മനുഷ്യര്‍ ടൈറിനെ എഴുപതു കൊല്ലത്തേ 
ക്കു മറക്കും. (അതായത്‌ ഒരു രാജാവിന്‍െറ ഭരണ 
കാലത്തോളം.) എഴുപതുവര്‍ഷങ്ങള്‍ക്കുശേഷം 
ടൈര്‍ വേശ്യയുടെ ഗാനം പോലെ ആയി 
ത്തീരും. 

16! പുരുഷന്‍ മറന്ന സ്ത്രീയേ, നിന്‍െറ 
വീണയുമെടുത്ത്‌ നഗരത്തിലൂടെ നടക്കുക. നി 
നറ ഗാനം മനോഹരമായി വായിക്കുക. കൂടെ 
ക്കൂടെ നിന്‍െറ ഗാനം പാടുക. അപ്പോള്‍ ആളു 
കള്‍ നിന്നെ ഓര്‍ത്തേക്കാം. 

17എഴുപതു വര്‍ഷങ്ങള്‍ക്കുശേഷം ടൈറിന്‍െറ 
കാര്യം യഹോവ പുനഃപരിശോധിക്കും. അവന്‍ 
അവള്‍ക്കൊരു തീരുമാനം അറിയിക്കുകയും 
ചെയ്യും. ടൈറിനു വീണ്ടും വ്യാപാരം ലഭിക്കും. 
ഭൂമിയിലെ മൂഴുവന്‍ രാഷ്ട്രങ്ങള്‍ക്കും ടൈര്‍ 
ഒരു വേശ്യയെപ്പോലെയായിരിക്കും. 18പക്ഷേ 
സമ്പാദിക്കുന്ന പണം മുഴുവനും സൂക്ഷിക്കാന്‍ 
ടൈറിനാവുകയില്ല. ടൈറിന്‍െറ വ്യാപാര 
ത്തില്‍ നിന്നുള്ള ലാഭം യഹോവയ്ക്കായി 
സമ്പാദിക്കപ്പെടും. ആ ലാഭം ടൈര്‍ യഹോവ 
യെ സേവിക്കുന്നവര്‍ക്കു നല്‍കും. അങ്ങനെ 
യഹോവയുടെ ദാസന്മാര്‍ വയറുനിറുയും 
വരെ ഭക്ഷിക്കും. മനോഹരവസ്ത്രങ്ങള്‍ അവര്‍ 


ധരിക്കുകയും ചെയ്യും. 
റ ഇതാ! യഹോവ ഈ ദേശത്തെ നശിപ്പി 
ക്കും. ദേശത്തുള്ളതെല്ലാം പൂര്‍ണ്ണമായും 
യഹോവ തുടച്ചുനീക്കും. ജനത്തെ അവിടെ 
നിന്നും പറഞ്ഞയയ്ക്കും. 
2ആ സമയത്ത്‌ സാധാരണക്കാര്‍ക്കും പുരോ 
ഹിതര്‍ക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അടി 














യിസ്രായേലിനെ ദൈവം ശിക്ഷിക്കും 


യെശയ്യാവ്‌ 24:3-25:5 


മകളും യജമാനന്മാരും അങ്ങനെതന്നെയായി 
രിക്കും. അടിമപ്പെണ്ണുങ്ങളും അവരുടെ യജമാന 
ത്തികളും അപ്രകാരം തന്നെ ആയിരിക്കും. 
വാങ്ങുന്നവരും വില്പനക്കാരും അങ്ങനെതന്നെ 
ആയിരിക്കും. കടം വാങ്ങുന്നവരും കടം കൊടു 
ക്കുന്നവരും അങ്ങനെ തന്നെ. പലിശക്കാരും കടം 
വാങ്ങുന്നവരും അപ്രകാരം തന്നെ. 3ദേശത്തുള്ള 
വരെല്പാം അവിടെനിന്നും പുറത്താക്കപ്പെടും. 
സമ്പത്തു മുഴുവന്‍ കവര്‍ച്ച ചെയ്യപ്പെടും. 
യഹോവ കല്ലിച്ചിരിക്കുന്നതിനാല്‍ അതൊക്കെ 
സംഭവിക്കും. “രാജ്യം ശൂന്യവും വ്യസനിക്കുന്ന 
തുമാകും. ലോകം ശൂന്യവും ദുര്‍ബല വുമാകും. 
ദേശത്തെ മഹാപ്രഭൂക്കള്‍ ദുര്‍ബ്ലരായിത്തീരും. 

ടദേശവാസികള്‍ ദേശത്തെ വൃത്തികേടാക്കി 
യിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? മനുഷ്യര്‍ 
ദൈവവചനങ്ങള്‍ക്കെതിരെ തെറ്റുചെയ്തു. 
ദൈവത്തിന്‍െറ നിയമങ്ങളെ മനുഷ്യര്‍ അനുസ 
രിച്ചില്ല. വളരെക്കാലംമുമ്പ്‌ അവര്‍ ദൈവവു 
മായി ഒരു കരാറുണ്ടാക്കി. എന്നാല്‍ ദൈവവുമാ 
യുണ്ടാക്കിയ കരാര്‍ അവര്‍ ലംഘിച്ചു. ഈ 
ദേശത്തു വസിക്കുന്നവര്‍ തെറ്റു ചെയ്ത അപ 
രാധികളാണ്‌. അതിനാല്‍ ആ ദേശത്തെ തകര്‍ 
ക്കുമെന്ന്‌ ദൈവം വാഗ്ദാനം ചെയ്തു. മനുഷ്യര്‍ 
ശിക്ഷിക്കപ്പെടും. ചിലര്‍ മാത്രം അവശേഷിക്കും. 

മുന്തിരിവള്ളികള്‍ നശിക്കുകയാണ്‌. പൂതിയ 
വള്ളി ചീത്തയുമാണ്‌. മുമ്പ്‌ മനുഷ്യര്‍ സന്തുഷ്ട 
രായിരുന്നു. എന്നാലിന്ന്‌ അവര്‍ ദു:ഖിതരാ 
കുന്നു. അവര്‍ ആഹ്റ്റാദം പ്രകടിപ്പിക്കുന്നില്ല. 
ആഹ്റാദശബ്ദങ്ങളെല്ലാം നിലച്ചിരിക്കുന്നു. 
ചെണ്ടകളില്‍നിന്നും വീണകളില്‍ നിന്നുമുള്ള 
അഹ്ദാദ ഗാനങ്ങള്‍ അവസാനിച്ചിരിക്കുന്നു. 
വീഞ്ഞു കുടിക്കുമ്പോള്‍ മനുഷ്യര്‍ ആഹ്റാദഗാ 
നങ്ങള്‍ പാടാറില്ല. വീഞ്ഞു കുടിക്കുന്നവന്‍ 
ഇപ്പോള്‍ കയ്പു തോന്നിക്കുന്നു. 

10“പൂര്‍ണ്ണ ആശയക്കുഴപ്പം” എന്നത്‌ ഈ നഗര 
ത്തിനു പറ്റിയ പേരാകുന്നു. നഗരം നശിപ്പിക്ക 
പെട്ടിരിക്കുന്നു. മനുഷ്യര്‍ക്ക്‌ വീടുകളില്‍ പ്രവേ 
ശിക്കുവാനാകുന്നില്ല. വാതിലുകള്‍ അടയ്ക്ക 
പ്പെട്ടിരിക്കുന്നു. മനുഷ്യര്‍ ചന്തകളില്‍ വീഞ്ഞു 
ചോദിച്ചു കൊണ്ടേയിരിക്കുന്നു. പക്ഷേ എല്ലാ 
അഹറ്റാദവും നഷ്ടമായിരിക്കുന്നു. സന്തോഷം 
ദൂരെയാക്കപ്പെട്ടിരിക്കുന്നു. 1നഗരത്തിനായി 
വിനാശം മാത്രം അവശേഷിക്കുന്നു. കവാടങ്ങള്‍ 
പോലും തകര്‍ക്കപ്പെട്ടിരിക്കുന്നു. 

13വിളവെടുപ്പുസമയം, മനുഷ്യര്‍ ഒലീവു മര 
ങ്ങളില്‍നിന്നും ഒലീവ്‌ തല്ലുന്നു. പക്ഷേ, കുറച്ച്‌ 
ഒലീവു മാത്രം മരത്തില്‍ അവശേഷിക്കും. രാഷ്ട്ര 
ഞങ്ങള്‍ക്കിടയില്‍ ഈ ദേശം എങ്ങനെയോ അങ്ങ 
നെയായിരിക്കുമിത്‌. 

14അവശേഷിക്കുന്നവര്‍ ആക്രോശിക്കാ൯ തുട 
ങ്ങും. സമുദ്രത്തിന്‍റെ ശബ്ദത്തേക്കാള്‍ ഉച്ച 
ത്തിലായിരിക്കുമത്‌. യഹോവയുടെ മഹിമയില്‍ 
അവര്‍ ഉല്ലസിക്കും. 

മനുഷ്യര്‍ പറയും, “കിഴക്കുള്ളവരേ, യഹോ 
വയെ വാഴ്ത്തുക! വിദൂരദേശവാസികളേ, 
യിസ്രായേലിന്‍െറ ദൈവമാകുന്ന യഹോവ 



































674 


17ഈ ദേശവാസികള്‍ക്ക്‌ ഞാന്‍ അപകടം 
ദര്‍ശിക്കുന്നു. അവര്‍ക്കായി ഭയം, ദ്വാരങ്ങള്‍, 
കെണികള്‍ എന്നിവ ഞാന്‍ കാണുന്നു. 

18അപായത്തെപ്പറ്റിക്കേട്ട ജനം ഭയക്കും. 
ചിലര്‍ ഓടിപ്പോകും. അവര്‍ കുഴികളില്‍ വീണു 
കെണിയിലകപ്പെടും. അവരില്‍ ചിലര്‍ കുഴിക 
ളില്‍നിന്നു പുറത്തു കയറും. പക്ഷേ അവര്‍ 
മറ്റൊരു കെണിയില്‍ പിടിക്കപ്പെടും.” മുകളിലാ 
കാശത്തെ പ്രളയവാതിലുകള്‍ തുറക്കപ്പെടും, 
പ്രളയജലം പ്രവഹിക്കാന്‍ തുടങ്ങും. ഭൂമിയുടെ 
അടിത്തറകള്‍ വിറയ്ക്കും. 

19ഭൂക മ്പങ്ങളുണ്ടാകും. 
ചെയ്യും. 

20ലോകത്തിന്‍റ്റെ പാപങ്ങള്‍ ഭാരിച്ചത്‌. അതി 
നാല്‍ ഭൂമി ആ ഭാരത്തിനടിയിലായിപ്പോകും. 
ഭൂമി പഴകിയ വീടുപോലെ കുലുങ്ങും. കൂടിയ 
നെപ്പോലെ ഭൂമി നിലം പതിക്കും. ഭൂമിക്കു തുട 
രാ൯ കഴിയുകയില്ല. 

മിഅപ്പ്പോള്‍ യഹോവ സ്വര്‍ഗ്ഗീയ സൈന്യ 
ങ്ങളെ സ്വര്‍ഗ്ഗുത്തില്‍വച്ചും ഭൂമിയിലെ രാജാക്ക 
ന്മാരെ ഭൂമിയില്‍ വച്ചും വിധിക്കും. 

2അനവധിപേര്‍ ഒരുമിച്ചു ചേര്‍ക്കപ്പെടും. 
അവരില്‍ ചിലര്‍ ഒരു കുഴിയില്‍ പൂട്ടിയിടപ്പെ 
ട്ടിരിക്കുന്നു. അവരില്‍ ചിലര്‍ തടവറയിലാക്ക 
പ്പെട്ടിരിക്കുന്നു. പക്ഷേ അവസാനം, വളരെ 
നേരത്തിനുശേഷം, അവര്‍ വിധിക്കപ്പെടും. 

യെരുശലേമിലെ സീയോന്‍പര്‍വ്വതത്തില്‍ 
യഹോവ രാജാവിനെപ്പോലെ ഭരിക്കും. അവ 
ന്‍െറ തേജസ്സ്‌ മൂപ്പന്മാര്‍ കാണും. സൂര്യചന്ദ്രന്മാ 
രെക്കാള്‍ പ്രഭ അവന്‍െറ തേജസ്സിനുണ്ടായിരി 
ക്കും. അതു നിമിത്തം ചന്ദ്രന്‍ അപമാനിതനാവു 
കയും സൂര്യന്‍ നാണം കെടുകയും ചെയ്യും. 
റ യഹോവേ, നീയെന്‍റെ ദൈവമാകുന്നു. 

നിന്നെ ഞാന്‍ ആദരിക്കുകയും നിന്‍െറ 

നാമത്തെ വാഴ്ത്തുകയും ചെയ്യുന്നു. നീ അത്ഭു 
തങ്ങള്‍ പ്രവര്‍ത്തിച്ചിട്ടുണ്ട. വളരെ പണ്ട്‌ നീ 
പറഞ്ഞ കാര്യങ്ങള്‍ പൂര്‍ണ്ണമായും ശരിയാകു 
ന്നു. നീ പറഞ്ഞിരുന്നതുപോലെ തന്നെ എല്ലാം 
സംഭവിച്ചിരിക്കുന്നു. 

നഗരത്തെ നീ നശിപ്പിച്ചിരിക്കുന്നു. ശക്ത 
മായ കോട്ടുകളാല്‍ സംരക്ഷിക്കപ്പെട്ട നഗരമാ 
യിരുന്നു അത്‌. എന്നാല്‍ ഇപ്പോള്‍ അത്‌ വെറു 
മൊരു പാറക്കൂട്ടം മാത്രം. വിദേശകൊട്ടാരങ്ങള്‍ 
തകര്‍ക്കപ്പെട്ടിരിക്കുന്നു. അതൊന്നും ഒരിക്കലും 
പുനര്‍നിരമ്മിക്കപ്പെടുകയില്ല. 

ശക്തമായ രാഷ്ട്രങ്ങളിലെ ജനങ്ങള്‍ നിന്നെ 
ആദരിക്കും. ശക്തമായ നഗരങ്ങളില്‍നിന്നുള്ള 
വര്‍ നിന്നെ ഭയപ്പെടും. 

യഹോവേ, ആവശ്യങ്ങളുള്ള പാവങ്ങള്‍ക്ക്‌ 
നീയൊരഭയസ്ഥാനമാകുന്നു. പല പ്രശ്നങ്ങള്‍ 
അവരെ തോല്ലിക്കാനാരംഭിക്കുന്നു. പക്ഷേ നീ 
അവരെ സംരക്ഷിക്കുന്നു. യഹോവേ, മനുഷ്യരെ 
പ്രളയത്തില്‍നിന്നും ചൂടില്‍നിന്നും രക്ഷിക്കുന്ന 
വീടുപോലെയാണു നീ. ദുരിതങ്ങള്‍ ഭീകരമായ 





ഭൂമി പിളരുകയും 




















ദൈവത്തിനൊരു സ്തുതിഗീതം 








യുടെ നാമം വാഴ്ത്തുക.” 

16ഭൂമിയിലെ സകലസ്ഥലങ്ങളില്‍നിന്നും ദൈ 
വത്തെ വാഴ്ത്തുന്നത്‌ നമ്മള്‍ കേള്‍ക്കും. ഈ 
ഗാനങ്ങള്‍ നല്ല ദൈവത്തെ വാഴ്ത്തും. പക്ഷേ 
ഞാന്‍ പറയന്നു: “മതി! എനിക്കു വേണ്ടത്രകിട്ടി! 
ഞാന്‍ കാണുന്നതെല്ലാം ഭീകരസംഗതികള്‍. 
രാജ്യദ്രോഹികള്‍ ജനത്തിനെതിരെ തിരിയുക 
യും അവരെ വേദനിപ്പിക്കുകയും ചെയ്യുന്നു. 





കൊടുങ്കാറ്റും പേമാരിയും പോലെയാകുന്നു. മഴ 
ഭിത്തിയില്‍ അടിച്ച താഴേക്കൊഴുകുന്നു. പക്ഷേ 
വീട്ടില്‍ വസിക്കുന്നവര്‍ക്ക്‌ അപായമുണ്ടാകു 
ന്നില്ല. 

ശത്രു ആക്രോശിക്കുകയും ശബ്ദമുണ്ടാക്കു 
കയും ചെയ്യുന്നു. ഭീകരശത്രു പോര്‍വിളി നട 
ത്തുന്നു. പക്ഷേ, ദൈവമേ, നീ അതു തടയും. 
മരുഭൂമിയില്‍ വേനല്‍ക്കാലത്ത്‌ ചെടികള്‍ വാടി 





675 


നിലത്തു വീഴുന്നു. അതേപോലെ ശത്രുവിനെ 
നീ തോല്ലിക്കുകയും അവരെ മുട്ടിലിഴയ്ക്കുക 
യും ചെയ്യുന്നു. തടിയന്‍ മേഘങ്ങള്‍ വേനല്‍ച്ചൂ 
ടിനെ തടയുന്നു. അതേപോലെ ഭീകരശത്രുവി 
ന്‍െറ ആക്രോശങ്ങളെ നീ തടയും. 


ദാസന്മാര്‍ക്കായുള്ള ദൈവത്തിന്‍െറ വിരുന്ന്‌ 

അന്ന്‌ സര്‍വ്വശക്തനായ യഹോവ ഈ പര്‍വ്വ 
തത്തില്‍ സകലര്‍ക്കുമായി ഒരു വിരുന്നു ഒരുക്കും. 
വിരുന്നില്‍ ഏറ്റവുംമികച്ച ഭക്ഷണവും വീ 
ഞ്ഞും ഉണ്ടായിരിക്കും. ഇളം മാംസവും ഉണ്ടായി 
രിക്കും. 

"എന്നാലിപ്പോള്‍ എല്ലാ ജനതകളെയും 
രാഷ്ട്രങ്ങളെയും മൂടുന്ന ഒരു മറയുണ്ടായിരി 
ക്കുന്നു. “മരണം” എന്നാണ്‌ ഈ മറയുടെ പേര്‍. 
എന്നാല്‍ മരണം എന്നെന്നേയ്ക്കുമായി തകര്‍ 
ക്കപ്പെടും. എന്‍റ യജമാനനായ യഹോവ 
എല്ലാ മുഖത്തുനിന്നും കണ്ണുനീര്‍ തുടച്ചു മാറ്റുക 
യും ചെയ്യും. മുമ്പ്‌ അവന്‍െറ ജനം മുഴുവന്‍ 
ദുഃഖിതരായിരുന്നു. പക്ഷേ ദൈവം ഭൂമിയിലെ 
മുഴുവന്‍ വ്യസനവും എടുത്തുമാറ്റും. ഇതൊക്കെ 
സംഭവിക്കുമെന്ന്‌ യഹോവ പറഞ്ഞിരിക്കുന്ന 
തിനാല്‍ ഇതെല്ലാം സംഭവിക്കുകതന്നെ ചെയ്യും. 

9അന്ന്‌ ജനം പറയും, “ഇതാ നമ്മുടെ ദൈവം! 
നമ്മള്‍ കാത്തിരിക്കുന്നവന്‍. നമ്മെ രക്ഷിക്കനാ 
ണവന്‍ വന്നിരിക്കുന്നത്‌. നമ്മുടെ യഹോവ 
യ്ക്കായി കാത്തിരിക്കുകയായിരുന്നു നാം. അതി 
നാല്‍, യഹോവ നമ്മെ രക്ഷിക്കുമ്പോള്‍ നാം 
ആഹറ്റാദിച്ചു മതിമറക്കും.” 

10യഹോവയുടെ ശക്തി ഈ പര്‍വ്വതത്തി 
ലുണ്ട്‌. മോവാബ്‌ പരാജയപ്പെടുകയും ചെയ്യും. 
യഹോവ ശത്രുവിന്‍െറമേല്‍കൂടി നടക്കും. ചവ 
റുകൂനയില്‍ വൈക്കോല്‍ ചവിട്ടിമെതിക്കപ്പെടു 
മ്പോലെ ആയിരിക്കുമത്‌. 

1നീന്തല്‍ക്കാരന്‍്റേതുപോലെ യഹോവ 
തന്‍റ കൈകള്‍ വിടര്‍ത്തും. അനന്തരം മനു 
ഷയര്‍ അഭിമാനിക്കുന്നതൊക്കെ യഹോവ സമാ 
ഹരിക്കും. അവരുണ്ടാക്കിയ സകല സുന്ദരവ 
സ്തുക്കളും യഹോവ സമാഹരിക്കും. അതെല്ലാം 
അവന്‍ എറിഞ്ഞുകളയും. 

മനുഷ്യരുടെ ഉയര്‍ന്ന കോട്ടകളും അഭയ 
സ്ഥാനങ്ങളും യഹോവ തകര്‍ക്കും. അതെല്ലാം 
യഹോവ നിലത്തു പൊടിയിലെറിയും. 
7 അന്ന്‌, ജനം യെഹൂദയില്‍ ഈ ഗാനം 
പാടും: 

യഹോവ നമുക്ക്‌ രക്ഷ നല്‍കുന്നു. നമുക്കൊരു 
ശക്തമായ നഗരമുണ്ടായിരിക്കുന്നു. അതിന്‌ 
ശക്തമായ കോട്ടകളും പ്രതിരോധങ്ങളുമുണ്ട്‌. 

കവാടങ്ങള്‍ തുറക്കുകയും അതു നിമിത്തം 
നീതിമാന്മാര്‍ പ്രവേശിക്കുകയും ചെയ്യട്ടെ! ദൈ 
വത്തിന്‍െറ നല്ല വചനങ്ങളനുസരിക്കുന്നവരാ 
ണവര്‍. 

യഹോവേ, നിന്നെ ആശ്രയിക്കുന്നവര്‍ക്കും 
നിന്നെ വിശ്വസിക്കുന്നവര്‍ക്കും നീ യഥാര്‍ത്ഥ 
സമാധാനം നല്‍കുന്നു. 

4്അതിനാല്‍ എല്ലായ്‌പ്പോഴും യഹോവയില്‍ 
വിശ്വസിക്കുക. എന്തുകൊണ്ടെന്നാല്‍ അവ 
നില്‍, യഹോവയാകുന്ന യാഹില്‍ നിനക്കു 
നിത്യമായ അഭയസ്ഥാനമുണ്ടായിരിക്കുന്നു! 

പക്ഷേ അഹങ്കരിക്കുന്ന നഗരത്തെ യഹോവ 
തകര്‍ക്കും. അവിടെ വസിക്കുന്നവരെ അവന്‍ 
ശിക്ഷിക്കുകയും ചെയ്യും. ആ ഉന്നതനഗരത്തെ 


























ദൈവത്തിനൊരു സ്തുതിഗീതം 




















യെശയ്യാവ്‌ 25:6-26:19 


യഹോവ നിലത്തെറിയും. അത്‌ പൊടിയില്‍ 
പതിക്കും. 

ദരിദ്രരും വിനീതരുമായവര്‍ ആ അവശിഷ്ട 
ങ്ങളിലൂടെ നടക്കും. 

'വിശ്വസ്തതയാണ്‌ നീതിമാന്മാരുടെ മാര്‍ഗ്ഗം. 
നേരും സത്യവുമായ മാര്‍ഗ്ഗം നീതിമാന്മാര്‍ പി 
ന്തുടരുന്നു. ദൈവമേ, നീ ആ മാര്‍ഗ്ഗം സുഗമമാ 
ക്കുകയും ചെയ്യുന്നു. 

എന്നാല്‍, യഹോവേ, ഞങ്ങള്‍ നിന്‍െറ 
നീതിക്കായി കാത്തിരിക്കുന്നു. ഞങ്ങളുടെ 
ആത്മാവ്‌ നിന്നെയും നിന്‍െറ നാമത്തെയും 
ഓര്‍ക്കാനാഗ്രഹിക്കുന്നു. 

രാത്രിയില്‍ നിന്നോടൊപ്പമായിരിക്കാന്‍ 
എന്‍െറ മനസ്സാശിക്കുന്നു. ഓരോ പുതുദിനത്തി 
നന്‍െറയും പുലരിയില്‍ നിന്നോടൊപ്പമായിരി 
ക്കാന്‍ എന്‍െറ ആത്മാവ്‌ കൊതിക്കുന്നു. നിന്‍െറ 
നീതിയുടെ മാര്‍ഗ്ഗം ഭൂമിയിലേക്കു വരുമ്പോള്‍ 
മനുഷ്യര്‍ ശരിയായ ജീവിതരീതി പഠിക്കും. 

10നീ ദയമാത്രം കാട്ടിയാല്‍ ദുഷ്ടന്‍ നന്മ 
ചെയ്യാന്‍ പഠിക്കയില്ല. നന്മ നിറഞ്ഞ ലോക 
ത്തു വസിച്ചാലും ദുഷ്ടന്‍ തിന്മയേ ചെയ്യുകയു 
ള്ളു. യഹോവയുടെ മഹിമ അവന്‍ ഒരിക്കലും 
കാണാനിടയില്ല. 

എന്നാല്‍ യഹോവേ അവരെ ശിക്ഷിക്കാന്‍ 
തയ്യാറാകൂ. തീര്‍ച്ചയായും അവരിതു കാണും, 
ഇല്ലേ? യഹോവേ, നിന്‍െറ ജനത്തോടു നിന 
ക്കുള്ള ശക്തമായ സ്നേഹം ദുഷ്ടന്മാര്‍ക്കു 
കാണിച്ചുകൊടുത്താലും. തീര്‍ച്ചയായും ദുഷ്ട 
ന്മാര്‍ ലജ്ജിക്കും. നിന്‍െറ ശത്രുക്കള്‍ തീര്‍ച്ചയാ 
യും സ്വന്തം അഗ്നിയില്‍ (തിന്മ) എരിയും. 

122യഹോവേ, ഞങ്ങള്‍ ചെയ്യാന്‍ ശ്രമിച്ച 
എല്ലാ കാര്യങ്ങളും നീ നിറവേറ്റിയിരിക്കുന്നു. 
അതിനാല്‍ ഞങ്ങള്‍ക്കു സമാധാനം തന്നാലും. 


ദൈവം തന്‍െറ ജനത്തിനു 
പുതുജീവന്‍ നല്‍കും 

13യഹോവേ, നീയാകുന്നു ഞങ്ങളുടെ ദൈ 
വം. എന്നാല്‍ മുമ്പ്‌ ഞങ്ങള്‍ മറ്റു യജമാനന്മാരെ 
പിന്തുടര്‍ന്നു. ഞങ്ങള്‍ മറ്റു യജമാനന്മാരുടേതാ 
യിരുന്നു. എന്നാലിപ്പോള്‍ മനുഷ്യര്‍ ഒരു നാമം 
മാത്രം, നിന്‍െറ നാമം, ഓര്‍മ്മിക്കട്ടെ എന്ന്‌ ഞങ്ങ 
ളാശിക്കുന്നു! 

13മരിച്ച ആ യജമാനന്മാര്‍ ജീവിക്കുകയില്ല. 
ആ പ്രേതങ്ങള്‍ മരണത്തില്‍നിന്നും എഴുന്നേല്‍ 
ക്കയില്പ. അവരെ നശിപ്പിക്കാന്‍ നീ നിശ്ചയി 
ച്ചു. ഞങ്ങളെക്കൊണ്ട്‌ അവരെപ്പറ്റി ഓര്‍മ്മിപ്പി 
ക്കുന്നതെല്പാം നീ നശിപ്പിച്ചു. 

15നീ സ്നേഹിക്കുന്ന രാഷ്ട്രത്തെ നീ സഹാ 
യിച്ചു. ആ രാഷ്ട്രത്തെ അന്യര്‍ തോല്ലിക്കുന്നത്‌ 
നീ തടഞ്ഞു. 

1യഹോവേ, ദുരിതങ്ങളില്‍ പെടുമ്പോള്‍ മനു 
ഷയര്‍ നിന്നെ അനുസ്മരിക്കുന്നു. നീയവരെ 
ശിക്ഷിക്കുമ്പോള്‍ അവര്‍ ശാന്തമായി പ്രാര്‍ത്ഥി 
ക്കുന്നു. 

17യഹോവേ, ഞങ്ങള്‍ നിന്നോടൊപ്പമല്ലാത്ത 
പ്പോള്‍ ഞങ്ങള്‍ പ്രസവിക്കുന്ന സ്ത്രീയെപ്പോ 
ലെയാകുന്നു. പ്രസവവേദനയോടെ അവള്‍ 
കരയുന്നു. 

18അതേപോലെ, ഞങ്ങള്‍ക്കു വേദനയുണ്ട്‌. 
ഞങ്ങള്‍ ജന്മമരുളുന്നത്‌ വെറും കാറ്റിന്‌. ലോക 
ത്തിനു പുതിയ മനുഷ്യരെ നല്‍കുന്നില്ല. ദേശ 
ത്തിനു ഞങ്ങള്‍ രക്ഷ കൊണ്ടുവരുന്നില്ല. 

പക്ഷേ യഹോവ പറയുന്നു, “നിന്‍െറ ജനം 
മരിച്ചിരിക്കുന്നു, പക്ഷേ അവര്‍ പുനര്‍ജീവി 





യെശയ്യാവ്‌ 26:20-28:4 


ക്കും. എനറ ജനത്തിന്‍െറ മൃതദേഹങ്ങള്‍ മരണ 
ത്തില്‍നിന്നും ഉയിര്‍ത്തെഴുന്നേല്‍ക്കും. മരിച്ചു 
മണ്ണടിഞ്ഞവരേ, എഴുന്നേറ്റു സന്തോഷിക്കുക! 
നിങ്ങളെ മൂടുന്നമഞ്ഞ്‌ പുതുദിനത്തിന്‍െറ 
പ്രകാശത്തില്‍ ചിതറിവീഴുന്ന മഞ്ഞുപോലെ 
യാകുന്നു. ഭൂമി തന്നിലുള്ള മരിച്ചവരെ ഉപേ 
ക്ഷിക്കുന്ന പുതിയ കാലത്തിന്‍െറ വരവിനെ 
അതു കുറിക്കുന്നു. 


ന്യായവിധി; പ്രതിഫലമോ ശിക്ഷയോ 

24എന്‍ററ ജനമേ, നിങ്ങളുടെ മുറികളിലേക്കു 
പോവുക. വാതിലുകള്‍ പൂട്ടുക. കുറച്ചുകാലം 
നിങ്ങളുടെ മുറികളില്‍ ഒളിച്ചിരിക്കുക. ദൈവ 
ത്തിന്‍റെ കോപം അവസാനിക്കുംവരെ ഒളിച്ചി 
രിക്കുക. 

ഈ ലോകത്തിലെ മനുഷ്യരെ അവരുടെ 
പാപങ്ങള്‍ക്ക്‌ ശിക്ഷ വിധിക്കാന്‍ യഹോവ 
തന്‍െറ സ്ഥാനം വിട്ടുവരും. ഭൂമി വധിക്കപ്പെട്ടവ 
രുടെ രക്തം കാണിക്കും. മരിച്ചവരെ ഭൂമി ഇനി 
യൊരിക്കലും മൂടിവയ്ക്കില്ല. 

2 അന്ന്‌, യഹോവ സൂത്രശാലിയായ 

ലിവ്യാഥാന്‍ എന്ന സര്‍പ്പത്തെ വിധി 
ക്കും. ചുരുണ്ടുകിടക്കുന്ന സര്‍പ്പമായ ലിവ്യാ 
ഥാനെ ശിക്ഷിക്കാന്‍ അവന്‍ തന്‍റെ മഹത്വ 
മാര്‍ന്ന, കടുപ്പവും ശക്തിയുമുള്ള വാളുപയോ 
ഗിക്കും. ആ ഭീമാകാരജീവിയെ യഹോവ സമു 
ദ്രത്തില്‍ വധിക്കും. 

2അന്ന്‌ മനുഷ്യര്‍ പ്രസന്നമായ മുന്തിരിത്തോ 
പ്പിനെച്ലറ്റി പാടും. 

3ആ തോപ്പിനെ യഹോവയാകുന്ന ഞാന്‍ 
പരിപാലിക്കും. വേണ്ടസമയത്ത്‌ ഞാന്‍ തോട്ട 
ത്തില്‍ വെള്ളമൊഴിക്കും. പകലും രാത്രിയും 
ഞാ൯ അതിനു കാവല്‍നില്‍ക്കും. ആ തോട്ട 
ത്തിന്‌ ആരും ക്ഷതമേല്ലിക്കയില്ല. 

“ഞാന്‍ കോപിഷ്ഠനല്ല. പക്ഷേ യുദ്ധമുണ്ടാ 
വുകയും ആരെങ്കിലും മുള്‍പ്പടര്‍പ്പിന്‍െറ ഭിത്തി 
കെട്ടുകയും ചെയ്താല്‍ ഞാ൯ അതിലേക്കു 
ചെന്ന്‌ അത്‌ എരിച്ചുകളയും. 

ടഎന്നാലാരെങ്കിലും സുരക്ഷയ്ക്കായി എന്നി 
ലേക്കു വരികയും എന്നോടു സമാധാനമുണ്ടാ 
ക്കാന്‍ ആഗ്രഹിക്കുകയും ചെയ്താല്‍, അവന്‍ 
വന്നോട്ടെ, എന്നോടു സമാധാനം സ്ഥാപിച്ചു 
കൊള്ളട്ടെ. 

മനുഷ്യര്‍ എന്‍െറയടുത്തേക്കു വരും. നല്ല 
വേരുകളുള്ള ഒരു ചെടിപോലെ ശക്തമായി 
നിലനില്‍ക്കാന്‍ അവര്‍ യാക്കോബിനെ സഹാ 
യിക്കും. യിസ്രായേലിനെ അവര്‍ പൂഷ്ടിക്കൂന്ന 
ചെടിയാക്കും. അപ്പോള്‍ ചെടികളില്‍നിന്നും 
പഴങ്ങളെന്നപോലെ അവിടമാകെ യിസ്രായേ 
ലിന്‍െറ കുട്ടികളെക്കൊണ്ടു നിറയും.” 

















യിസ്രായേലിനെ ദൈവം ദൂരേക്കയയ്ക്കും 

"തന്‍െറ ജനത്തെ യഹോവ എങ്ങനെയാണു 
ശിക്ഷിക്കുക? മുമ്പ്‌ ശത്രുക്കള്‍ ജനത്തെ മുറി 
വേല്ലിച്ചു. അതുപോലെതന്നെ യഹോവ അവ 
രെയും പ്രഹരിക്കുമോ? മുന്പ്‌ വളരെയധികം 
പേര്‍ കൊല്ലപ്പെട്ടു. യഹോവ അതേകാര്യം 
തന്നെ ചെയ്ത്‌ അവരെ വധിക്കുമോ? 

“അവളെ വളരെ ദൂരേക്കയച്ച്‌ യഹോവ 
യിസ്രായേലുമായുള്ള തര്‍ക്കം ഒത്തുതീര്‍പ്പി 
ലാക്കും. അവന്‍ യിസ്രായേലിനോടു വളരെ 
പരുഷമായി സംസാരിക്കും. ചൂടുപിടിച്ച മരുഭൂ 
മിയിലെ കാറ്റുപോലെ അവന്‍െറ വാക്കുകള്‍ 


എരിയും. 





676 


യാക്കോബിന്‍റെ അപരാധം എങ്ങനെ 
യാണു പൊറുക്കപ്പെടുക? അവന്‍െറ പാപങ്ങ 
ളില്ലാതാകത്തക്കവിധം എന്തായിരിക്കും സംഭവി 
ക്കുക? ഇക്കാര്യങ്ങളൊക്കെയാണു സംഭവിക്കുക: 
യാഗപീഠത്തിന്‍െറെ പാറക്കല്ലുകള്‍ പൊടിയാ 
യിത്തീരും; വ്യാജദൈവങ്ങളുടെ പ്രതിമകളും 
യാഗപീഠങ്ങളും നശിപ്പിക്കപ്പെടും. 

10അന്ന്‌, മഹാനഗരം ശൂന്യമാകും. അതൊരു 
മരുഭൂമിപോലെയായിത്തീരും. മനുഷ്യരെല്ലാവ 
രും ദൂരേക്കോടിപ്പോകും. ആ നഗരം തുറസ്റ്റാ 
യൊരു പുല്‍മേടുപോലെയായിത്തീരും. 
കൊച്ചു കാലിക്കിടാവുകള്‍ അവിടെ പുല്ലു 
തിന്നും. മുന്തിരിവള്ളികളില്‍നിന്നും കാലികള്‍ 
ഇല തിന്നും. വള്ളികള്‍ ഉണങ്ങും. ശാഖകള്‍ 
അടര്‍ന്നു വീഴും. സ്ത്രീകള്‍ ആ കമ്പുകള്‍ വിറ 
കാക്കും. 

മനുഷ്യര്‍ മനസ്സിലാക്കാന്‍ വിസമ്മതിക്കുന്നു. 
അതിനാല്‍ അവരുടെ സ്രഷ്ടാവായ ദൈവം 
അവരെ ആശ്വസിപ്പിക്കുകയില്ല. അവരുടെ 
സ്രഷ്ടാവ്‌ അവരോടു കരുണകാട്ടുകയില്ല. 

12അന്ന്‌ യഹോവ തന്‍െറ ജനത്തെ അന്യരി 
ല്‍നിന്നും വേര്‍തിരിച്ചു തുടങ്ങും. അവര്‍ യൂഫ്ര 
ട്ടീസ്നദീതീരത്തു നിന്നാരംഭിക്കും. യൂഫ്രട്ടീസ്‌ 
നദി മുതല്‍ ഈജിപ്തിലെ നദി വരെയുള്ള 
തനറെ ജനത്തെ അവന്‍ സമാഹരിക്കും. 

നിങ്ങള്‍ യിസന്രായേലുകാര്‍ ഓരോരുത്ത 
രായി ഒരുമിച്ചു ചേര്‍ക്കപ്പെടും. 13എനന്‍െറ ജന 
ത്തിലധികവും അശ്ലൂരില്‍ നഷ്ടമായിരിക്കുന്നു. 
എന്‍െറ ജനത്തില്‍ ചിലര്‍ ഈജിപ്തിലേക്ക്‌ 
ഓടിപ്പോയി. പക്ഷേ അന്ന്‌, ഒരു മഹാകാഹളം 
മുഴങ്ങും. അവരെല്ലാം യെരൂശലേമിലേക്കു മട 
ങ്ങിവരികയും ചെയ്യും. ആ വിശുദ്ധപര്‍വ്വത 
ത്തില്‍ അവര്‍ യഹോവയ്ക്കു മുമ്പില്‍ നമസ്ക 
രിക്കും. 




















വടക്കന്‍ യിസ്രായേലിനുള്ള 
താക്കീതുകള്‍ 
7 ശമര്യയെ നോക്കുക! എഫ്രയീമിലെ 
കുടിയന്മാര്‍ ആ നഗരത്തെയോര്‍ത്ത്‌ 
അഹങ്കരിക്കുന്നു. ആ നഗരം സമ്പുഷ്ടമായൊരു 
താഴ്വരയാല്‍ വലയം ചെയ്യപ്പെട്ട ഒരു കുന്നിനു 
മുകളില്‍ സ്ഥിതിചെയ്യുന്നു. തങ്ങളുടെ നഗരം 
മനോഹരമായൊരു പുഷ്ുകിരീടമെന്ന്‌ ശമര്യ 
ക്കാര്‍ കരുതുന്നു. പക്ഷേ അവര്‍ വീഞ്ഞു കൂടി 
ക്കുന്നു. ഈ “മനോഹരകിരീട”മാകട്ടെ, വാടി 
പ്പോകുന്ന ചെടിയുമാകുന്നു. 
ഇതാ എന്‍െറ യജമാനന്‍ ശക്തനും ധീരനു 
മായ ഒരു വ്യക്തിയുണ്ട്‌. അയാള്‍ ആലിപ്പഴം 
പൊഴിച്ചില്‍പോലെയും മഴ പോലെയും 
രാഷ്ട്രത്തിലേക്കു കടന്നുവരും. കൊടുങ്കാറ്റു 
പോലെ അവന്‍ രാജ്യത്തേക്കു പ്രവേശിക്കും. 
രാജ്യത്തെമ്പാടും പ്രളയമുണ്ടാക്കുന്ന ശക്തമായ 
നദിപോലെ ആയിരിക്കും അവന്‍. ആ കിരീടം 
(ശമര്യാ) അവന്‍ നിലത്തെറിയും. 
3എഫ്രയീമിലെ കുടിയന്മാര്‍ “മനോഹരമായ 
കിരീട്‌”ത്തെയോര്‍ത്തഹങ്കരിക്കുന്നു. പക്ഷേ ആ 
നഗരം ചവിട്ടിമെതിക്കപ്പെടും. 
സമ്പുഷ്ടമായൊരു താഴ്വരയാല്‍ ചുറ്റപ്പെട്ട്‌ 
ആ നഗരം ഒരു കുന്നിന്മേല്‍ സ്ഥിതിചെയ്യുന്നു. 
ആ “മനോഹര പുഷ്ുകിരീടം” വാടുന്ന ചെടി 
മാത്രമാകുന്നു. വേനലിലെ ആദ്യ അത്തിപ്പഴം 
പോലെയായിരിക്കും ആ നഗരം. ആ അത്തി 
പ്പഴം കാണുന്നവന്‍ പെട്ടെന്ന്‌ അതു പറിച്ചുതി 
ന്നുന്നു. 





677 


അന്ന്‌ സര്‍വ്വശക്തനായ യഹോവ “മനോ 
ഹര കിരീട”മായിത്തീരും. അവശേഷിക്കുന്ന 
തന്‍െറ ജനതയ്ക്കു അവന്‍ “മഹത്വമാര്‍ന്ന 
പുഷ്പകിരീട”മായിത്തീരും. തന്‍െറ ജനത്തെ 
ഭരിക്കുന്ന ന്യായാധിപന്മാര്‍ക്ക്‌ യഹോവ ജ്ഞാ 
നം നല്‍കും. നഗരകവാടങ്ങളില്‍ യുദ്ധംചെയ്യു 
ന്നവര്‍ക്ക്‌ അവന്‍ കരുത്തു നല്‍കും. "പക്ഷേ 
ആ നേതാക്കന്മാരിപ്പോള്‍ കുടിയന്മാരായിരി 
ക്കുന്നു. പുരോഹിതന്മാരും പ്രവാചകരുമൊ 
ക്കെ വീഞ്ഞും മദ്യവും കൂടിച്ചിരിക്കുന്നു. അവര്‍ 
കാലിടറിവീഴുന്നു. ദര്‍ശനങ്ങള്‍ കാണുമ്പോള്‍ 
പ്രവാചകര്‍ മദ്യപിച്ചിരിക്കുന്നു. മദ്യപിച്ചു 
കൊണ്ട്‌ ന്യായാധിപന്മാര്‍ ന്യായവിധി നടത്തു 
ന്നു. 8എല്ലാ മേശകളും ഛര്‍ദ്ദികൊണ്ട്‌ മൂടപ്പെ 
ട്ടിരിക്കുന്നു. ഒരിടത്തും വൃത്തിയുള്ള ഒരു സ്ഥല 
വുമില്ല. 








തന്‍െറ ജനത്തെ സഹായിക്കാന്‍ 
ദൈവം ആഗ്രഹിക്കുന്നു 

മനുഷ്യരെ ഒരു പാഠം പഠിപ്പിക്കാന്‍ ശ്രമിക്കു 
കയാണു യഹോവ. തന്‍െറ വചനങ്ങള്‍ മനുഷ്യ 
ര്‍ക്കു മനസ്സിലാക്കിക്കൊടുക്കാന്‍ ശ്രമിക്കുകയാ 
ണ്‌ യഹോവ. എന്നാല്‍ മനുഷ്യര്‍ കൊച്ചു 
കുഞ്ഞുങ്ങളെപ്പോലെയാണ്‌. അടുത്ത കാലത്ത്‌ 
മുലകുടിയില്‍ നിന്നകുറ്റപ്പെടു, കുഞ്ഞുങ്ങളെ 
പ്പോലെയാണ്‌. 10അതിനാല്‍ യഹോവ കുഞ്ഞു 
ങ്ങളോടെന്നപോലെ മനുഷ്യരോടു സംസാരി 
ക്കുന്നു: 
“സാ ലസാവ്‌ സാ ലസാവ്‌ 
ഖാവ്‌ ലഖാവ്‌ ഖാവ്‌ ലഖാവ്‌ 
ജയിര്‍ ശാമ്‌ ജയിര്‍ ശാമ.” 











1അപരിചിതമായ ഈ ഭാഷണരീതിയും മറ്റു 
ഭാഷകളും ജനത്തോടു സംസാരിക്കാന്‍ അവന്‍ 
ഉപയോഗിക്കും. 

തുമ്പ്‌ ദൈവം അവരോടു സംസാരിച്ചു. 
അവന്‍ ഇങ്ങനെ പറയുകയും ചെയ്തു, “ഇതാ 
ഒരു വിശ്രമസ്ഥലം. ഇതൊരു സമാധാനപര 
മായ സ്ഥലമാകുന്നു. ക്ഷീണിതര്‍ ഇവിടെവന്നു 
വിശ്രമിക്കട്ടെ. ഇതു സമാധഠാനത്തിന്‍െറ ഇടമാ 
കുന്നു.” 
പക്ഷേ ജനം ദൈവത്തിനു ചെവിയോര്‍ത്തി 
ല്ല. 3അതിനാല്‍ ദൈവത്തിന്‍െറ വാക്കുകള്‍ 
ഒരു വിദേശഭാഷയുടേതുപോലെയായിരുന്നു. 





Yu 


“സാ ലസാവ്‌ സാ ലസാവ്‌ 
ഖാവ്‌ ലഖാവ്‌ ഖാവ്‌ ലഖാവ്‌ 
ജയിര്‍ ശാമ്‌ ജയിര്‍ ശാമ്‌.” 














മനുഷ്യര്‍ അവരുടെ ഇഷ്ടംപോലെ പ്രവര്‍ 
ത്തിച്ചു. അതിനാലവര്‍ പിന്നോട്ടു വീഴുകയും 
പരാജിതരാവുകയും ചെയ്തു. അവര്‍ പിടിക്ക 
പ്പെടുകയും ചെയ്തു. 


ദൈവത്തിന്‍െറ ന്യായവിധിയില്‍ 
നിന്ന്‌ ആരും രക്ഷപ്പെടുന്നില്ല 
14യെരുശലേമിലെ നേതാക്കളേ, നിങ്ങള്‍ 
യഹോവയുടെ സന്ദേശം ശ്രദ്ധിക്കണം. എന്നാ 
Se നിങ്ങള്‍ അവനെ ശ്രവിക്കാന്‍ കൂട്ടാ 
ക്കുന്നില്ല. 1ടനിങ്ങള്‍ പറയുന്നു, “ഞങ്ങള്‍ മരണ 
വുമായി ഒരു കരാറുണ്ടാക്കിയിരിക്കുന്നു. നരക 
ക്കുഴിയായ ശിയോളുമായി ഞങ്ങള്‍ക്കൊരു ഉട 
മ്പടിയുണ്ട്‌. അതിനാല്‍ ഞങ്ങള്‍ ശിക്ഷിക്കപ്പെ 





യെശയ്യാവ്‌ 28:5-25 


ടുകയില്ല. ശിക്ഷ ഞങ്ങളെ ഒന്നും ചെയ്യാതെ 
കടന്നു പോകും. ഞങ്ങള്‍ ഞങ്ങളുടെ തന്ത്രങ്ങ 
ള്‍ക്കും നൂണകള്‍ക്കും പിന്നില്‍ മറഞ്ഞിരിക്കും.” 

16അക്കാര്യങ്ങള്‍ മൂലം എന്‍െറ യജമാനനായ 
യഹോവ പറയുന്നു, “സീയോനിലെ നിലത്ത്‌ 
ഞാനൊരു പാറ-മൂലക്കല്പ്‌- ഇടും. അത്‌ വളരെ 
വിലപിടിച്ച ഒരു കല്ലായിരിക്കും. ഈ പ്രധാന 
പ്പെട്ട പാറയില്‍ എല്ലാം പണിയപ്പെടും. ആ 
പാറയില്‍ ആശ്രയിക്കുന്ന ആരും നിരാശരാവു 
കയില്ല. 

17“ഭിത്തി നേരെയാണെന്നു കാണിക്കാന്‍ 
ജനം തൂക്കുകട്ട ഉപയോഗിക്കുന്നു. അതുപോ 
ലെ, ശരിയായതെന്തെന്നു കാണിക്കാന്‍ ഞാന്‍ 
നീതിയും നന്മയും ഉപയോഗിക്കും. 

“നിങ്ങള്‍ ദുഷ്ടന്മാര്‍ നിങ്ങളുടെ നുണക 
ളിലും സൂത്രങ്ങളിലും മറഞ്ഞിരിക്കാ൯ ശ്രമിക്കു 
ന്നു. പക്ഷേ നിങ്ങള്‍ ശിക്ഷിക്കപ്പെടും. നിങ്ങ 
ളുടെ ഒളിസങ്കേതങ്ങള്‍ തകര്‍ക്കാന്‍ കൊടുങ്കാ 
റ്റോ പ്രളയമോ വരുമ്പോലെയായിരിക്കുമത്‌. 
18മരണവുമായുള്ള നിങ്ങളുടെ കരാര്‍ മായ്ക്ക 
പ്പെടും. ശിയോളുമായുള്ള ഉടമ്പടി നിങ്ങളെ 
സഹായിക്കുകയില്ല. 

“ആരെങ്കിലും വന്ന്‌ നിങ്ങളെ ശിക്ഷിക്കും. 
നിങ്ങളെ അവന്‍ ചവിട്ടിമെതിക്കുന്ന ചെളി 
പോലെയാക്കും. 19അയാള്‍ വന്ന്‌ നിങ്ങളെ എടു 
ത്തുകൊണ്ടുപോകും. നിങ്ങളുടെ ശിക്ഷ ഭീകര 
മായിരിക്കും. അതെപ്പറ്റി കേള്‍ക്കുമ്പോള്‍ത്തന്നെ 
നിങ്ങള്‍ ഭയന്നു തുടങ്ങും. പ്രഭാതത്തില്‍ത്തന്നെ 
വരുന്ന ശിക്ഷ രാത്രിയില്‍ വളരെ വൈകുംവരെ 
തുടരും. 

20“അപ്പോള്‍ നിങ്ങള്‍ക്ക്‌ ഈ കഥ മനസ്സിലാ 
കും: ഒരാള്‍ നീളമില്ലാത്ത ഒരു കിടക്കയില്‍ 
കിടന്നുറങ്ങാന്‍ ശ്രമിച്ചു. പുതയ്ക്കാനും മാത്രം 
വീതിയില്ലാത്തൊരു പുതപ്പാണയാള്‍ക്ക്‌ കിട്ടി 
യത്‌. കിടക്കയും പുതപ്പും അയാള്‍ക്ക്‌ ഉപയോ 
ഗശൂന്യമായതുപോലെയായിരിക്കും നിങ്ങളുടെ 
കരാറുകള്‍.” 

മപെറാസിംപര്‍വ്വതത്തില്‍ ചെയ്തതു പോ 
ലെ യഹോവ പോരാടും. ഗിബെയോന്‍ താഴ്വ 
രയില്‍ വച്ചുണ്ടായതുപോലെ യഹോവ കോ 
പിക്കും. അനന്തരം അവന്‍ തന്‍െറ ഇഷ്ടം പ്രവ 
ര്‍ത്തിക്കും. ചില വിചിത്രകാര്യങ്ങള്‍ യഹോവ 
ചെയ്യും. എന്നാല്‍ അവന്‍ തന്‍െറ കര്‍മ്മം പൂര്‍ 
ത്തീകരിക്കും. ഒരപരിചിതന്‍െറെ ജോലിയാണവ 
നന്‍േറത്‌. 2 ഇനി നിങ്ങള്‍ അക്കാര്യങ്ങള്‍ക്കെതിരെ 
പോരാടരുത്‌. അങ്ങനെ ചെയ്താല്‍ നിങ്ങള്‍ക്കു 
ചുറ്റുമുള്ള കയര്‍ മുറുകും. 

ഞാന്‍ കേട്ട വാക്കുകള്‍ മാറുകയില്ല. ഭൂമി 
യുടെ ഭരണാധിപനായ, സര്‍വ്വശക്തനായ 
യഹോവയില്‍നിന്നൂ വന്ന വാക്കുകളാണവ. 
അതെല്ലാം ചെയ്യപ്പെട്ടിരിക്കുകയും ചെയ്യും. 




















നീതിയോടെ യഹോവ ശിക്ഷിക്കുന്നു 

ഞാന്‍ നിങ്ങളോടു പറയുന്ന സന്ദേശം 
ശ്രദ്ധിച്ചുകേള്‍ക്കുക. 4്കര്‍ഷകന്‍ തന്‍റെ വയല്‍ 
എപ്പോഴും ഉഴുതുകൊണ്ടിരിക്കുമോ? ഇല്ല! അവ 
നെപ്പോഴും മണ്ണില്‍ പണിയെടുക്കുമോ? ഇല്ല! 
കര്‍ഷകന്‍ നിലമൊരുക്കി അതില്‍ വിത്തു 
വിതയ്ക്കുന്നു. പലതരം വിത്തുകള്‍ പല രീതി 
യിലാണവന്‍ നടുന്നത്‌. അയാള്‍ ചതകു 
വിതറുന്നു. കടുകു വിതയ്ക്കുന്നു. ഗോതമ്പ്‌ 
നിരനിരയായി നടുന്നു. യവത്തിന്‍െറ വിത്തു 
കള്‍ അതിന്‍െറ സ്ഥാനത്തും അതിരുകളില്‍ 
ചെറു ഗോതമ്പും നടുന്നു. 





യെശയ്യാവ്‌ 28:26-29:21 


26നമ്മുടെ ദൈവം നിങ്ങളെ ഒരു പാഠം പഠി 
പ്പിക്കാന്‍ ഇതുപയോഗിക്കുന്നു. തന്‍െറ ജനത്തെ 
ശിക്ഷിക്കുമ്പോള്‍ ദൈവം നീതിമാനെന്നാ 
ണിതു സൂചിപ്പിക്കുന്നത്‌. 27ചതകുപ്പ മെതി 
ക്കാന്‍ കര്‍ഷകന്‍ മെതിപ്പലകയും കൂര്‍ത്തപല്ലു 
കളും ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. കടുകു 
മെതിക്കാന്‍ അവന്‍ മെതിവണ്ടി ഉപയോഗി 
ക്കുന്നുണ്ടോ? ഇല്ല. ഒരു കൊച്ചു വടികൊണ്ടു 
തല്ലിയാണ്‌ ഈ മണികള്‍ വേര്‍തിരിച്ചെടുക്കു 
ന്നത്‌. 

28അപച്പമുണ്ടാക്കുന്നവള്‍ തന്റെ കൈകള്‍ 
കൊണ്ടു മാവു കുഴയ്ക്കുന്നു. പക്ഷേ, അവളത്‌ 
എപ്പോഴും ചെയുന്നില്ല. യഹോവ തന്‍െറ ജന 
ത്തെ ശിക്ഷിക്കുന്നതും അപ്രകാരം തന്നെ. വണ്ടി 
ചക്രം കാട്ടി അവന്‍ അവരെ പേടിപ്പിക്കും. 
പക്ഷേ അവരെ പൂര്‍ണ്ണമായും പൊടിച്ചു കള 
യുന്നില്പ. അനേകം കുതിരകള്‍ അവരെ ചവിട്ടി 











678 


9അത്ഭുതസ്തബ്ധരാവുക! വീഞ്ഞു കുടി 
ക്കാതെ മദോന്മത്തരാവുക. കാണുകയും സ്ത 
ബ്ധരാവുകയും ചെയ്യുക! മദ്യം കഴിക്കാതെ 
തന്നെ നിങ്ങള്‍ മറിഞ്ഞു വീഴും. 

10യഹോവ നിങ്ങളെ ഉറക്കും. യഹോവ നിങ്ങ 
ളുടെ കണ്ണുകള്‍ അടയ്ക്കും. (പ്രവാചകന്മാരാ 
ണു നിങ്ങളുടെ കണ്ണുകള്‍.) യഹോവ നിങ്ങ 
ളുടെ ശിരസ്സു മൂടും. (പ്രവാചകന്മാരാണു നിങ്ങ 
ളുടെ ശിരസ്സുകള്‍.) 

1ഇക്കാര്യങ്ങളൊക്കെ സംഭവിക്കുമെന്നു ഞാന്‍ 
നിങ്ങളോടു പറയുന്നു, പക്ഷേ നിങ്ങളെന്നെ 
വര്‍ അടച്ചു മുദ്രവച്ച പുസ്ത 
കത്തിലെ വാക്കുകള്‍ പോലെയാണ്‌ എന്‍റെ 
വാക്കുകള്‍. വായിക്കാനറിയാവുന്ന ഒരാള്‍ക്ക്‌ 
ആ പുസ്തകം കൊടുത്ത്‌ വായിക്കാന്‍ ആവശ്യ 
പ്പെടാം. പക്ഷേ അയാള്‍ പറയും, “എനിക്ക്‌ 
ഈ പുസ്തകം വായിക്കാനാകുന്നില്ല, ഇത്‌ 





മെതിക്കാന്‍ അവന്‍ അനുവദിക്കില്ല. 24സര്‍വൃശ 
ക്തനായ യഹോവയില്‍നിന്നുള്ള പാഠമാണിത്‌. 
വിസ്മയകരമായ ഉപദേശം അവന്‍ നല്‍കുന്നു. 
അവന്‍ സത്യത്തില്‍ ജ്ഞാനിയാണ്‌. 





യെരൂശലേമിനോടുള്ള ദൈവ 
ത്തിന്‍െറ സ്നേഹം 
ദൈവം പറയുന്നു, “അരീയേലിനെ നോ 
29 ക്കുക! അരീയേല്‍ ദാവീദ്‌ താവളമടിച്ച 
സ്ഥലം. അവളുടെ ആഘോഷങ്ങള്‍ വര്‍ഷം 
തോറും തുടര്‍ന്നിരുന്നു. അരീയേലിനെ ഞാ൯ 
ശിക്ഷിച്ചിരിക്കുന്നു. ആ നഗരം ദുഃഖവും നില 
വിളിയും നിറഞ്ഞിരിക്കുന്നു. പക്ഷേ അവളെ 
പ്പോഴും എന്‍റെ അരീയേല്‍ തന്നെയായിരുന്നു. 
3അരീയേലേ, നിനക്കുചുറ്റും ഞാന്‍ സൈന്യ 
ങ്ങളെ വിന്യന്സിച്ചിരിക്കുന്നു. നിനക്കെതിരെ 
ഞാന്‍ യുദ്ധഗോപുരങ്ങളുയര്‍ത്തി. “നീ പരാജ 
യപ്പെടുകയും നിലത്തു വലിച്ചിടപ്പെടുകയും 
ചെയ്തിരുന്നു. ഇപ്പോള്‍ നിന്‍െറ ശബദം നില 
ത്തുനിന്ന്‌ ഒരു പ്രേതത്തിന്‍റെ ശബ്ദംപോലെ 
ഞാന്‍ കേള്‍ക്കുന്നു. നിന്‍െറ വാക്കുകള്‍ ചെളി 
യില്‍ നിന്നൊരു ശാന്തസ്വരം പോലെ ഉയ 
രുന്നു.” 
ടപറിയ പൊടിപോലെ അവിടെ ധാരാളം 
അപരിചിതരുണ്ട്‌. കാറ്റില്‍ പറന്നുപോകുന്ന 
പതിരുപോലെ ധാരാളം ക്രൂരന്മാരുമുണ്ട്‌. സേര്‍ 
വൃശക്തനായ യഹോവ നിന്നെ ഭൂകമ്പം, ഇടി, 
വലിയ ശബ്ദങ്ങള്‍ എന്നിവകൊണ്ടു ശിക്ഷി 
ച്ചു. എല്ലാം എരിച്ചുകളയുകയും തകര്‍ക്കുകയും 
ചെയ്ത ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും അഗ്നിയൂ 
മൊക്കെയുണ്ട്‌. "നിരവധി നിരവധി രാഷ്ട്ര 
ങ്ങള്‍ അരീയേലിനെതിരെ യുദ്ധം ചെയ്തു. 
അത്‌ രാത്രിയിലെ ഭീകരസ്വപ്നം പോലെ 
ആയിരുന്നു. സൈന്യങ്ങള്‍ അരീയേലിനെ വല 
യം ചെയ്യുകയും ശിക്ഷിക്കുകയും ചെയ്തിരി 
ക്കുന്നു. പക്ഷേ ആ സൈന്യങ്ങള്‍ക്കും ഇതൊരു 
സ്വപ്നം പോലെയായിരിക്കും. അവര്‍ക്ക്‌ ആഗ്ര 
ഹിക്കുന്നതു കിട്ടുകയില്ല. വിശക്കുന്നവന്‍ ഭക്ഷ 
ണം സ്വപ്നം കാണുമ്പോലെയായിരിക്കുമത്‌. 
ഉണര്‍ന്ന്‌ എഴുന്നേല്‍ക്കുമ്പോഴും അയാള്‍ക്കു 
വിശക്കുന്നുണ്ടാകും. ദാഹിക്കുന്നവ൯ വെള്ളം 
സ്വപ്നം കാണുമ്പോലെയാണത്‌. ഉണര്‍ന്നെഴു 
ന്നേല്‍ക്കുമ്പോഴും അയാള്‍ക്കു ദാഹിക്കും. 
സീയോനിനെതിരെ യുദ്ധം ചെയ്യുന്ന എല്ലാ 
രാജ്യങ്ങളെ സംബന്ധിച്ചും ഇതു സത്യമാണ്‌. 
ആ രാഷ്ട്രങ്ങള്‍ക്ക്‌ അവരാഗ്രഹിക്കുന്നതൊന്നും 
കിട്ടുകയില്ല. 





























അടച്ചുവചിരിക്കുന്നു. എനിക്കിതു തുറക്കാനാ 
കുന്നില്ല.” 12അല്ലെങ്കില്‍, വായിക്കാനറിഞ്ഞു 
കൂടാത്ത ഒരുവന്‍ പുസ്തകം നല്‍കിയിട്ട്‌ വായി 
ക്കാന്‍ ആവശ്യപ്പെടാം. അയാള്‍ പറയും, “വാ 
യിക്കാന്‍ അറിയാത്തതു കൊണ്ട്‌ എനിക്ക്‌ ഈ 
പുസ്തകം വായിക്കാന്‍ കഴികയില്ല.” 

13 എന്‍െറ യജമാനന്‍ പറയുന്നു, “ഇവര്‍ 
എന്നെ സ്നേഹിക്കുന്നു എന്നു പറയുന്നു. 
അവര്‍ സ്വന്തം വായില്‍നിന്നുള്ള വാക്കുകള്‍ 
കൊണ്ട്‌ എന്നെ സ്തുതിക്കുന്നു. പക്ഷേ അവ 
രുടെ ഹൃദയങ്ങള്‍ എന്നില്‍നിന്നും വളരെ അക 
ലെയാണ്‌. അവരെന്നോടു കാട്ടുന്ന ആദരവാ 
കട്ടെ, മന:പാഠമാക്കിയ വെറും മനുഷ്യകല്പന 
യും. 4അതിനാല്‍ ഞാന്‍ ഇവരെ ശക്തവും 
അത്ഭുകരവുമായ പ്രവൃത്തികള്‍കൊണ്ട്‌ സ്ത 
ബ്ധരാക്കും. അവരുടെ ജ്ഞാനികള്‍ക്ക്‌ വിവേ 
കം നഷ്ടപ്പെടും. അവരുടെ ജ്ഞാനികള്‍ക്ക്‌ 
മനസ്സിലാക്കാന്‍ കഴിയുകയില്ല.” 

15അവര്‍ യഹോവയില്‍ നിന്ന്‌ എല്ലാം ഒളിപ്പി 
ക്കാന്‍ ശ്രമിക്കുന്നു. യഹോവ ഒന്നും മനസ്സിലാ 
ക്കുന്നില്ലെന്ന്‌ അവര്‍ കരുതുന്നു. അവര്‍ ഇരുട്ടില്‍ 
തിന്മകള്‍ ചെയ്യുന്നു. അവര്‍ സ്വയം പറയുന്നു, 
“ആര്‍ക്കും ഞങ്ങളെ കാണാനാവില്ല. ഞങ്ങളാ 
രാണെന്ന്‌ ആരും അറിയുകയുമില്ല.” 

16നിങ്ങളാകെ കുഴങ്ങിയിരിക്കുന്നു. കളി 
മണ്ണും കുശവനും സമമെന്നു നിങ്ങള്‍ കരുതുന്നു. 
ഉണ്ടാക്കപ്പെട്ട വസ്തു ഉണ്ടാക്കിയവനെ നോക്കി 
“നീയല്ല എന്നെ ഉണ്ടാക്കിയത്‌!” എന്നു പറഞ്ഞേ 
ക്കാമെന്നു നിങ്ങള്‍ കരുതുന്നു. ഇത്‌ ഒരു കലം 
അതിന്‍െറ നിര്‍മ്മിതാവിനെ നോക്കി “നിനക്കു 
മനസ്സിലാകയില്ല” എന്നു പറയുമ്പോലെ 
യാണ്‌. 








നല്ലകാലം വരവായി 

17ഇതാണു സത്യം: ചെറിയൊരു കാലത്തിനു 
ശേഷം ലെബാനോന്‌ കര്‍മ്മേല്‍ പര്‍വ്വതം 
പോലെ ഫലപുഷ്ടമായ മണ്ണുണ്ടാകും. കര്‍ 
മ്മേല്‍പര്‍വ്വതമാകട്ടെ, ഇടതിങ്ങിയ വനം പോ 
ലെയും. 18ബധിര൯ന്‍ പുസ്തകത്തിലെ വാക്കു 
കള്‍ കേള്‍ക്കും. അന്ധന്‍ ഇരുട്ടിലൂടെയും മൂടല്‍ 
മഞ്ഞിലൂടെയും കാണും. ദരിദ്രരെ യഹോവ 
സന്തുഷ്ടരാക്കും. യിസ്രായേലിന്‍റെ വിശുദ്ധ 
നില്‍ ദരിദ്രര്‍ ആഹ്റാദിക്കും. 

മദുഷ്ടരും നിര്‍ദ്ദയരും ഇല്പാതാകുമ്പോഴാ 
ണിതു സംഭവിക്കുക. തിന്മ ചെയ്യുന്നതിനാഗ്ര 
ഹിക്കുന്നവര്‍ ഇല്ലാതാകുമ്പോഴാണിതു സംഭവി 
ക്കുക. 21(നീതിമാന്മാരെവപ്പുറ്റി അവര്‍ നുണ പറ 





679 


യുന്നു. മനുഷ്യരെ കോടതിയില്‍ കുടുക്കാനവര്‍ 
ശ്രമിക്കുന്നു. നിഷ്കളങ്കരെ നശിപ്പിക്കാന്‍ 
അവര്‍ ശ്രമിക്കുന്നു.) 

22അതിനാല്‍ അബ്രാഹാമിനെ സ്്വതന്ത്രനാ 
ക്കിയ യഹോവ യാക്കോബിന്‍റെ കുടുംബ 
ത്തോടു സംസാരിക്കുന്നു. യഹോവ പറയുന്നു, 
“ഇനി യാക്കോബ്‌ അപമാനിക്കപ്പെടുകയോ 
ലജ്ജിക്കുകയോ ഇല്ല. അവന്‍ തനെെറ മുഴുവന്‍ 
മക്കളെയും കാണുകയും എന്‍െറ നാമം വിശുദ്ധ 
മെന്നു പറയുകയും ചെയ്യും. ഈ കൂട്ടികളെ 
ഞാന്‍ എന്‍റെ കൈകള്‍കൊണ്ടു സൃഷ്ടിച്ചു. 
യാക്കോബിന്‍െറ വിശുദ്ധന്‍ (ദൈവം) വിശി 
ഷ്ടന്‍ എന്നവര്‍ പറയുകയും ചെയ്യും. ആ 
കുട്ടികള്‍ യിസ്രായേലിന്‍െറ ദൈവത്തെ ആദ 
രിക്കും. 4്ഇവരില്‍ അധികം പേര്‍ക്കും ധാരണാ 
ശക്തിയില്ല. അതിനാലവര്‍ തെറ്റുകള്‍ ചെയ്തു. 
ഇവര്‍ മനസ്സിലാക്കുന്നില്ല, പക്ഷേ അവര്‍ തങ്ങ 
ളുടെ പാഠം പഠിക്കും.” 











യിസ്രായേല്‍ ദൈവത്തെയാണ്‌ ആശ്ര 
യിക്കേണ്ടത്‌, ഈജിപ്തിനെയല്ല 
യഹോവ പറഞ്ഞു, “ഈ സന്തതികളെ 
3 നോക്കുക. അവരെന്നെ അനുസരിക്കുന്നി 
ല്ല. അവര്‍ പദ്ധതികളാലോചിക്കുന്നു, പക്ഷേ 
എന്‍റ സഹായം തേടുന്നില്ല. അവര്‍ മറ്റു 
രാഷ്ട്രങ്ങളുമായി കരാറുകളുണ്ടാക്കുന്നു. 
എന്നാല്‍ എന്‍െറ ആത്മാവിന്‌ ആ കരാറുക 
ളോടു താല്പര്യമില്ല. ഇവര്‍ കൂടുതല്‍ കൂടുതല്‍ 
പാപങ്ങള്‍ ചെയ്തു കൂട്ടുകയാണ്‌. 2അവര്‍ 
സഹായത്തിനായി ഈജിപ്തിലേക്കു പോകു 
ന്നു. എന്നാല്‍ അങ്ങനെ ചെയ്യുന്നതാണോ ശരി 
യെന്ന്‌ അവര്‍ എന്നോടു ചോദിക്കുന്നില്ല. ഫറ 
വോന്‍ തങ്ങളെ രക്ഷിക്കുമെന്ന്‌ അവര്‍ പ്രതീ 
ക്ഷിക്കുന്നു. ഈജിപ്ത്‌ തങ്ങളെ രക്ഷിക്കുമെ 
ന്നവര്‍ കരുതുന്നു. 
3*എന്നാല്‍ ഞാന്‍ പറയുന്നു, ഈജിപ്തില്‍ 
ഒളിച്ചിരിക്കുന്നത്‌ നിങ്ങള്‍ക്കു ഗുണം ചെയ്യില്ല. 
നിങ്ങളെ സംരക്ഷിക്കാന്‍ ഈജിപ്തിനു കഴിയു 
കയില്ല. നിങ്ങളുടെ നേതാക്കള്‍ സോവാ 
നിലേക്കും സ്ഥാനാപതിമാര്‍ ഹാനേസിലേക്കും 
പോയിരിക്കുന്നു. പക്ഷേ അവര്‍ നിരാശരാകും. 
അവരെ സഹായിക്കാന്‍ കഴിവില്ലാത്ത ഒരു 
രാജ്യത്തെയാണവര്‍ ആശ്രയിക്കുന്നത്‌. ലജ്ജയും 
അപമാനവും മാത്രമേ ഈജിപ്തു വരുത്തൂ.” 








യെഹൂദയ്ക്കുള്ള ദൈവസന്ദേശം 

നെഗെവിലെ മൃഗങ്ങളെച്ഛറ്റിയുള്ള ദു:ഖ 
സന്ദേശം: 

അപകടകരമായൊരു സ്ഥലമാണ്‌ നെഗെവ്‌. 
അവിടം സിംഹങ്ങളെയും അണലികളെയും 
പറക്കുംപാമ്പുകളെയും കൊണ്ടു നിറഞ്ഞിരി 
ക്കുന്നു. പക്ഷേ ചിലര്‍ നെഗെവിലൂടെ കടന്നു 
പോകുന്നു- ഈജിപ്തിലേക്കു പോവുകയാണ 
വര്‍. അവര്‍ തങ്ങളുടെ നിധി മുഴുവന്‍ കഴുതപ്പു 
റത്തും തങ്ങളുടെ ഭണ്ഡാരം മുഴുവന്‍ ഒട്ടകപ്പു 
റത്തും വച്ചുകെട്ടിയിരിക്കുന്നു. സഹായിക്കാന്‍ 
കഴിവില്ലാത്തൊരു രാജ്യത്തെയാണ്‌ അവര്‍ 
ആശ്രയിക്കുന്നതെന്നാണ്‌ ഇതിനര്‍ത്ഥം. ഈജി 
പ്ത്‌ വിലകെട്ട രാഷ്ട്രമാകുന്നു. ഈജിപ്തി 
ന്‍റെ സഹായം നിരര്‍ത്ഥകമാണ്‌. അതിനാല്‍ 
ഞാന്‍ ഈജിപ്തിനെ “ഒന്നും ചെയ്യാത്ത 
വ്യാളി” എന്നു വിളിക്കുന്നു. 

ഇനി എല്ലാവരും കാണത്തക്കവിധത്തില്‍ 
ഇതൊരു ഫലകത്തിന്മേല്‍ എഴുതി വയ്ക്കുക. 











യെശയ്യാവ്‌ 29:22-30:19 


ഇതൊരു പുസ്തകത്തിലും എഴുതിവയ്ക്കുക. 
അവസാനനാളുകള്‍ക്കായി ഇതെഴുതിവയ്ക്കു 
ക. ഇത്‌ വിദൂരഭാവിക്കു വേണ്ടിയുള്ളതാണ്‌: 
മാതാപിതാക്കളെ അനുസരിക്കാന്‍ കൂട്ടാക്കാത്ത 
കുട്ടികളെപ്പോലെയാണിവര്‍. 
9അവര്‍ നുണയന്മാരാണ്‌. യഹോവ 
യുടെ വചനങ്ങള്‍ പഠിക്കാന്‍ കൂട്ടാക്കാത്ത 
വരും. അവര്‍ പ്രവാചകന്മാരോടു പറ 
ഞ്ഞു: “ഞങ്ങള്‍ ചെയ്യേണ്ട കാര്യങ്ങളപ്പറ്റി 
സ്വപ്നം ദര്‍ശിക്കേണ്ട! ഞങ്ങളോടു സത്യം 
പറയരുത്‌! പ്രിയമായതു പറഞ്ഞ്‌ ഞങ്ങളെ 
സന്തോഷിപ്പിക്കുക! ഞങ്ങള്‍ക്കായി നല്ല 
തുമാത്രം കാണുക! 1॥യഥാര്‍ത്ഥത്തില്‍ സംഭ 
വിക്കാ൯ന്‍ പോകുന്നവ കാണാതിരിക്കുക! 
ഞങ്ങളുടെ വഴിയില്‍നിന്നും മാറുക! യി 
സ്രായേലിനന്‍െറ വിശുദ്ധനെപ്പറ്റി ഞങ്ങ 
ളോടു പറയാതിരിക്കുക!” എന്നവര്‍ പ്രവാ 
ചകരോടു പറഞ്ഞു. 





യെഹൂദയുടെ രക്ഷ ദൈവ 
ത്തില്‍നിന്നു മാത്രം 

12യിസ്രായേലിന്‍െറ വിശുദ്ധന്‍ (ദൈവം) പറ 
യൂന്നു, “യഹോവയുടെ ഈ സന്ദേശം ശ്രവി 
ക്കാന്‍ നിങ്ങള്‍ കൂട്ടാക്കിയില്ല. നിങ്ങള്‍ക്കു യുദ്ധം 
ചെയ്യുന്നതിലും നുണപറയുന്നതിലും ആശ്രയി 
ക്കാനാണാഗ്രഹം. നിങ്ങള്‍ ഇക്കാര്യങ്ങളാല്‍ 
അപരാധികളാണ്‌. അതിനാല്‍ നിങ്ങള്‍ വിള്ള 
ലുകള്‍വീണ ഭിത്തി പോലെയാകുന്നു. ആ 
ഭിത്തി മറിഞ്ഞുവീണു തകരും. 4നിങ്ങള്‍ മറി 
ഞ്ഞു വീണു കഷണം കഷണമാകുന്ന മണ്‍്ഭര 
ണി പോലെയായിത്തീരും. ആ കഷണങ്ങളാ 
കട്ടെ, ഉപയോഗശുന്യവും. അടുപ്പില്‍നിന്നും 
കനല്‍ കോരാനോ വെള്ളം കൊണ്ടുവരാനോ 
അതിന്‍െറ കഷണങ്ങള്‍ ഉപകരിക്കുകയില്ല.” 

15എനന്‍െറെ യജമാനനും യിസ്രായേലിന്‍റെ 
വിശുദ്ധനുമായ യഹോവ പറയുന്നു, “എന്‍റെ 
യടുത്തേക്കു വന്നാല്‍ നിങ്ങള്‍ രക്ഷപ്പെടും. 
എന്നില്‍ വിശ്വസിക്കുന്നുവെങ്കില്‍ നിങ്ങള്‍ക്കു 
ള്ള ഏക ശക്തി വരും. പക്ഷേ നിങ്ങള്‍ ശാന്ത 
രായിരിക്കണം.” 

പക്ഷേ അതു ചെയ്യാന്‍ നിങ്ങള്‍ ഇഷ്ടപ്പെ 
ടുന്നില്ല! 1നിങ്ങള്‍ പറയുന്നു, “ഞങ്ങള്‍ക്ക്‌ ഓട 
പ്പ്യോകാ൯ന്‍ കുതിരകള്‍ വേണം!” അതു ശരി 
യാണ്‌, നിങ്ങള്‍ കുതിരപ്പുറത്തു കയറി പോകും. 
പക്ഷേ ശത്രു നിങ്ങളെ പിന്തുടരും. ശത്രുവിന്‌ 
നിങ്ങളുടെ കുതിരകളെക്കാള്‍ വേഗതയുണ്ടാ 
കും. 17ശത്രുക്കളിലൊരുവ൯ ഉയര്‍ത്തുന്ന ഭീഷ 
ണിയില്‍ നിങ്ങളില്‍ ആയിരം പേര്‍ ഓടിപ്പോ 
കും. അഞ്ചു ശത്രുക്കളുണ്ടാക്കുന്ന ഭീഷണിയില്‍ 
നിങ്ങളെല്ലാവരും ഓടിപ്പോകും. നിങ്ങളുടെ 
സൈനൃത്തിന്‍േറതായി ആകെ അവശേഷി 
ക്കുക കുന്നില്‍ മുകളിലെ കൊടിമരം മാത്രമായി 
രിക്കും. 

18യഹോവ തന്‍െറ കരുണ നിന്നില്‍ കാണി 
ക്കാനാഗ്രഹിക്കുന്നു. യഹോവ കാത്തിരിക്കുക 
യാണ്‌. എഴുന്നേറ്റ്‌ നിങ്ങളെ ആശ്വസിപ്പിക്കാന്‍ 
അവനാഗ്രഹിക്കുന്നു. യഹോവയാകുന്ന ദൈവം 
നീതിമാനാകുന്നു. യഹോവയുടെ സഹായം 








ആഗ്രഹിക്കുന്ന വരെല്ലാം അനുഗ്ൃഹീതര്‍ 
(സന്തുഷ്ടർ). 
യഹോവയുടെ ജനം സീയോന്‍൯പര്‍വ്വത 


ത്തില്‍, യെരൂശലേമില്‍ വസിക്കും. നിങ്ങളിനി 
കരച്ചില്‍ തുടരുകയില്ല. നിങ്ങളുടെ നിലവിളി 
യഹോവ കേള്‍ക്കുകയും നിങ്ങളെ ആശ്വസി 


യെശയ്യാവ്‌ 30:20-31:4 


പ്പിക്കുകയും ചെയും. യഹോവ നിങ്ങളെ ശ്രവി 
ക്കുകയും സഹായിക്കുകയും ചെയ്യും. 


തന്‍െറ ജനത്തെ ദൈവം സഹായിക്കും 
മമുമ്പ്‌ എന്‍െറ യജമാനന്‍ (ദൈവം) നിങ്ങ 
ള്‍ക്ക്‌ വ്യസനവും കഷ്ടപ്പാടും നല്‍കി-നിങ്ങ 
ളെന്നും കഴിക്കുന്ന അപ്പവും വെള്ളവും പോലെ 
യാണത്‌. പക്ഷേ ദൈവമാണു നിന്നെ പഠിപ്പി 
ക്കുന്നവന്‍, അവന്‍ നിന്നില്‍നിന്ന്‌ ഇനിയും 
മറഞ്ഞിരിക്കുകയുമില്പ. നിങ്ങള്‍ ഗുരുവിനെ 
സ്വന്തം കണ്ണുകള്‍ കൊണ്ടുകാണും. അപ്പോള്‍ 
നിങ്ങളിനി തെറ്റു ചെയ്യുകയും തെറ്റായ മാര്‍ 
ഗൃത്തിലേക്കു പോവുകയും ചെയ്താല്‍, നിങ്ങ 
ള്‍ക്കു പിന്നില്‍ ഇങ്ങനെ ഒരു ശബ്ദം കേള്‍ക്കാം, 
“ഇതാണു ശരിയായ മാര്‍ഗ്ഗം. നിങ്ങള്‍ ഈ മാര്‍ഗ്ഗ 
ത്തിലൂടെ വേണം പോകുവാന്‍!” 
മാവെള്ളിയും സ്വര്‍ണ്ണവും കൊണ്ടു പൊതി 
ഞ്ഞ വിഗ്രഹങ്ങള്‍ നിങ്ങള്‍ക്കുണ്ട്‌. ആ വ്യാജ 
ദൈവങ്ങള്‍ നിങ്ങളെ അശുദ്ധമാക്കിയിരിക്കു 
ന്നു. പക്ഷേ ആ വ്യാജദൈവങ്ങളെ സേവിക്കു 
ന്നത്‌ നിങ്ങള്‍ അവസാനിപ്പിക്കും. ആ ദേവ 
ന്മാരെ നിങ്ങള്‍ മലിനാവശിഷ്ടങ്ങളായി എറി 
ഞ്ഞുകളയും. 
23അന്നു യഹോവ നിങ്ങള്‍ക്കായി മഴയെ 
അയയ്ക്കും. നിങ്ങള്‍ നിലത്തു വിത്തു വിത 
യ്ക്കുകയും നിലം നിങ്ങള്‍ക്കായി ഭക്ഷണം വളര്‍ 
ത്തുകയും ചെയ്യും. നിങ്ങള്‍ക്കു വളരെ നല്ല 
വിളവു കിട്ടും. വയലുകളില്‍ നിങ്ങളുടെ മൃഗ 
ങ്ങള്‍ക്കു വേണ്ടത്ര ഭക്ഷണം കിട്ടും. നിങ്ങളുടെ 
ആടുകള്‍ക്ക്‌ വലിയ വയലുകളുണ്ടായിരിക്കും. 
24നിങ്ങളുടെ കന്നുകാലികള്‍ക്കും കഴുതകള്‍ക്കും 
യഥേഷ്ടം ഭക്ഷണം കിട്ടും. വളരെയധികം ഭക്ഷ 
ണമുണ്ടായിരിക്കും. മൃഗങ്ങള്‍ക്ക്‌ ഭക്ഷണം കൊടു 
ക്കുവാന്‍ നിങ്ങള്‍ കോരികളും കുഴിത്തൂമ്പകളും 
ഉപയോഗിക്കേണ്ടിവരും. 2എല്ലാ പര്‍വ്ൃതത്തി 
നും കുന്നിനും വെള്ളം നിറഞ്ഞ അരുവികളുണ്ടാ 
യിരിക്കും. അനേകംപേര്‍ കൊല്ലപ്പെടുകയും 
ഗോപുരങ്ങള്‍ തകര്‍ക്കപ്പെടുകയും ചെയ്ത 
തിനു ശേഷമായിരിക്കും ഇതു സംഭവിക്കുക. 
2അന്ന്‌ ചന്ദ്രപ്രകാശം സൂര്യപ്രകാശം പോ 
ലെ തിളങ്ങും. സൂര്യപ്രകാശത്തിന്‌ ഇപ്പോഴുള്ള 
തിനെക്കാള്‍ ഏഴിരട്ടി തീവ്രതയുണ്ടാകും. ഒരു 
ദിവസത്തെ സൂര്യപ്രകാശം ഒരു മുഴുവന്‍ 
ആഴ്ചയിലെപ്പോലെ ആയിരിക്കും. യഹോവ 
തന്‍റെ ജനതയുടെ മുറിവുകള്‍ വച്ചുകെട്ടുക 
യും തന്‍െറ മര്‍ദ്ദനത്താല്‍ മുറിവേറ്റവരെ സുഖ 
ടുത്തുകയും ചെയ്യുമ്പോഴാണിങ്ങനെ സംഭ 
































വിക്കുക. 
2? ഇതാ, ദൂരെനിന്നും യഹോവയുടെ നാമം 
വരുന്നു. തടിച്ച പുകമേഘങ്ങളുള്ള അഗ്നി 





പോലെയാണവനന്‍െറ ക്രോധം. യഹോവയുടെ 
വായ കോപം കൊണ്ടു നിറയ്ക്കപ്പെട്ടിരിക്കുന്നു. 
അവന്‍െറ നാവാകട്ടെ, എരിയുന്ന അഗ്നിപോ 
ലെയും. 22യഹോവയുടെ നിശ്വാസം (ആത്മാ 
വ്‌) കഴുത്തോളം ഉയരുന്ന ഒരു മഹാനദി പോ 
ലെയാണ്‌. രാഷ്ട്രങ്ങള്‍ക്ക്‌ യഹോവ ന്യായ 
വിധി നടത്തും. അത്‌ “വിനാശത്തിന്‍െറ അരി 
പ്പ്യിലൂടെ അവന്‍ അവരെ അരിക്കുമ്പോലെ 
യായിരിക്കും. യഹോവ അവരെ നിയന്ത്രിക്കും. 
അത്‌ മൃഗങ്ങള്‍ക്കുള്ളതതുപോലെ ഒരു കടി 
ഞ്ഞാണ്‌ അവന്‍ മനു ഷ്യരുടെ വായിലിടുന്നതു 
പോലെയായിരിക്കും. 

29അന്ന്‌ നിങ്ങള്‍ സന്തോഷഗാനങ്ങള്‍ പാടും. 
നിങ്ങള്‍ ഒരു അവധിദിവസം ആരംഭിക്കുമ്പോ 








680 


ലെയായിരിക്കും അക്കാലത്തെ രാത്രികള്‍. 
യഹോവയുടെ പര്‍വ്ൃതത്തിലേക്കു നടക്കു 
മ്പോള്‍ നിങ്ങള്‍ സന്തോഷിക്കുന്നു. യിസ്രായേ 
ലിന്‍െറ പാറയാകുന്ന യഹോവയെ ആരാധി 
ക്കാന്‍ പോകുമ്പോള്‍ പുല്ലാങ്കുഴല്‍ കേട്ട്‌ 
നിങ്ങള്‍ സന്തോഷിക്കുന്നു. 

യഹോവ തന്‍െറ മഹത്തായ ശബ്ദം സകല 
രെയും കേള്‍പ്പിക്കും. തന്‍െറ ശക്തമായ കര 
ങ്ങള്‍ കോപത്തോടെ താഴ്ന്നു വരുന്നത്‌ യഹോ 
വ സകലരെയും കാണിക്കും. എല്ലാം എരിച്ചു 
കളയുന്ന മഹാഗ്നി പോലെയായിരിക്കും ആ 
കരങ്ങള്‍. നിറയെ മഴയും ആലിപ്പഴവുമുള്ള 
കൊടുങ്കാറ്റു പോലെയായിരിക്കും യഹോവ 
യുടെ ശക്തി. 31യഹോവയുടെ ശബ്ദം കേള്‍ 
ക്കുമ്പോള്‍ അശ്ശൂർ ഭയപ്പെടും. യഹോവ അശ്ലൂ 
രിനെ വടികൊണ്ട്‌ അടിക്കും. 32ചെണ്ടകളിലും 
കിന്നരങ്ങളിലും അടിച്ച്‌ സംഗീതമുണ്ടാക്കു 
മ്പോലെ യഹോവ അശ്ശൂരിനെ അടിക്കും. 
തന്‍െറ മഹാകരം കൊണ്ട യഹോവ അശ്ശൂരിനെ 
തോല്ലിക്കും. 

ദ്തോഫേത്ത്‌ വളരെ നേരത്തെതന്നെ തയ്യാ 
റാക്കിയിട്ടുണ്ട. രാജാവിനായി അതു തയ്യാറായി 
രിക്കുന്നു. വളരെ ആഴത്തിലും വീതിയിലും 
വ അവിടെ വലി 
യൊരു വിറകിന്‍കുമ്പാരവും അഗ്നിയുമുണ്ട്‌. 
യഹോവയുടെ നിശ്വാസം എരിയുന്ന ഗന്ധക 
പ്പുഴപോലെവന്ന്‌ അതിനെ കത്തിക്കും. 








യിസ്രായേല്‍ ദൈവത്തിന്‍െറ 
ശക്തിയെ ആശ്രയിക്കണം 

സഹായത്തിനായി ഈജിപ്തിലേക്കു 

3 പോകുന്നവരെ നോക്കുക. മനുഷ്യര്‍ കൂതി 
രകളെ ആവശ്യപ്പെടുന്നു. കുതിരകള്‍ തങ്ങളെ 
സഹായിക്കുമെന്ന്‌ അവര്‍ കരുതുന്നു. നിരവധി 
തേരുകളും ഈജിപ്തിലെ കുതിരപ്പടയാളികളും 
തങ്ങളെ സംരക്ഷിക്കുമെന്നു ജനം കരുതുന്നു. 
ആ സൈന്യം വളരെ വലുതായതുകൊണ്ട്‌ 
തങ്ങള്‍ സുരക്ഷിതരാണെന്ന്‌ അവര്‍ വിചാരി 
ക്കുന്നു. യിസ്രായേലിന്‍റെ വിശുദ്ധനായവനെ 
(ദൈവം) അവര്‍ ആശ്രയിക്കുന്നില്ല. മനുഷ്യര്‍ 
യഹോവയോടു സഹായം അഭ്യര്‍ത്ഥിക്കുന്നില്ല. 
എന്നാല്‍ യഹോവ ജ്ഞാനിയാകുന്നു. അവ 
ര്‍ക്കെതിരെ ദുരിതങ്ങള്‍ വിതറുന്നതും യഹോ 
വയാകുന്നു. യഹോവയുടെ കല്പനയെ മാറ്റാന്‍ 
മനുഷ്യനു കഴിയില്ല. യഹോവ എഴുന്നേല്‍ക്കു 
കയും ദുഷ്ടര്‍ക്കെതിരെ (യെഹൂദാ) പോരാടു 


കയും ചെയ്യും. അവരെ സഹായിക്കാന്‍ 
ശ്രമിക്കുന്ന (ഈജിപ്ത്‌ )വരോടും യഹോവ 
പോരാടും. 


ഈജിപ്തുകാര്‍ വെറും മനുഷ്യര്‍ മാത്രം-ദൈ 
വമല്പ. ഈജിപ്തിലെ കുതിരകള്‍ വെറും മൃഗങ്ങ 
ളാണ്‌-ആത്മാവല്ല. യഹോവ തന്‍െറ കരമുയര്‍ 
ത്തുകയും സഹായി (ഈജിപ്ത്‌) പരാജയപ്പെ 





ടുകയും ചെയ്യും. സഹായം ലഭിക്കേണ്ടവര്‍ 
(യെഹൂദാ) വീഴും. അവരെല്ലാവരും ഒരുമിച്ചു 
നശിപ്പിക്കപ്പെടും. 


യഹോവ എന്നോടരുളിച്ചെയ്തു: “സിംഹ 
മോ സിംഹക്കുട്ടിയോ ഒരു മൃഗത്തെ ഇരയായി 
പിടികൂടിയാല്‍ സിംഹം ചത്ത മൃഗത്തിന്‍റെ 
മേല്‍നിന്ന്‌ അലറുന്നു. അപ്പോള്‍ ആ സിംഹ 
ത്തെ ഒന്നും പേടിപ്പിക്കുകയില്ല. മനുഷ്യര്‍ വന്ന്‌ 
സിംഹത്തിന്‍െറ നേരെ ശബ്ദമുണ്ടാക്കിയാലും 
സിംഹം ഭയപ്പെടുകയില്ല. മനുഷ്യന്‍ ഒച്ചവച്ചാ 
ലും സിംഹം ഓടിപ്പോകുകയില്ല.” 


681 


അതേപോലെ സര്‍വ്വശക്തനായ യഹോവ 
സീയോന്‍ പര്‍വ്ൃവതത്തിലേക്കിറങ്ങിവരും. 
യഹോവ ആ കുന്നില്‍ പടവെട്ടും. “പക്ഷികള്‍ 
തങ്ങളുടെ കൂടിനുമുകളില്‍ വട്ടമിട്ടു പറക്കു 
മ്പോലെ സര്‍വ്വശക്തനായ യഹോവ യെരൂശ 
ലേമിനെ പ്രതിരോധിക്കും. യഹോവ അവളെ 
രക്ഷിക്കും. യഹോവ യെരൂശലേമിലൂടെ “കട 
ന്നുപോകുകയും” അവളെ രക്ഷിക്കുകയും 
ചെയ്യും. 

യിസ്രായേലിന്‍െറ സന്തതികളേ, നിങ്ങള്‍ 
ദൈവത്തിനെതിരെ തിരിഞ്ഞു. നിങ്ങള്‍ ദൈവ 
ത്തിലേക്കു മടങ്ങിവരണം. 7അപ്പോള്‍ മനുഷ്യര്‍ 
നിങ്ങളുണ്ടാക്കിയ സ്വര്‍ണ്ണ-വെള്ളി വിഗ്രഹങ്ങ 
ളുടെ ആരാധന നിര്‍ത്തും. ആ വിഗ്രഹങ്ങളു 
ണ്ടാക്കിയപ്പോള്‍ത്തന്നെ നിങ്ങള്‍ സത്യമായും 
പാപം ചെയ്തു. 

അശ്ശൂർ ഒരു വാളുകൊണ്ടു തോല്ലിക്കപ്പെ 
ടുമെന്നതു സത്യമാകുന്നു. എന്നാല്‍ ആ വാള്‍ 
ഒരു മനുഷ്യന്‍േറതായിരിക്കുകയില്ല. അശ്ശൂർ 
നശിപ്പിക്കപ്പെടും. പക്ഷേ ആ വിനാശം ഒരു 
മനുഷ്യന്‍െറ വാളില്‍ നിന്നായിരിക്കില്ല വരു 
ന്നത്‌. അശ്ശൂര്‍ ദൈവത്തിന്‍െറ വാളില്‍നിന്നും 
ഓടിപ്പോകും. പക്ഷേ ചെറുപ്പക്കാര്‍ അടിമക 
ളായി പിടിക്കപ്പെടും. “അവരുടെ അഭയ 
സ്ഥാനം തകര്‍ക്കപ്പെടും. അവരുടെ നേതാക്കള്‍ 
തോല്ലിക്കപ്പെടുകയും പതാക നഷ്ടപ്പെടുക 
യും ചെയ്യും. 

യഹോവയാണിതെല്ലാം പറഞ്ഞത്‌. യഹോവ 
യുടെ അഗ്നികുണ്ഡം (യാഗ പീഠം) സീയോനി 
ന്മേലാകുന്നു. യഹോവയുടെ അടുപ്പ്‌ (യാഗ 
പീഠം) യെരൂശലേമില്‍ ആകുന്നു. 








നേതാക്കള്‍ നീതിയും ന്യായ 
വുമുള്ളവരാകണം 

ഞാന്‍ പറയുന്ന കാര്യങ്ങള്‍ ശ്രവിക്കുക! 

3 നന്മ വരുത്തുന്ന രീതിയില്‍ വേണം രാജാ 
വു ഭരണം നടത്തേണ്ടത്‌. മനുഷ്യരെ നയിക്കു 
മ്പോള്‍ നേതാക്കള്‍ ന്യായമായ തീരുമാനങ്ങളെ 
ടുക്കണം. 2അങ്ങനെ സംഭവിക്കണമെങ്കില്‍ 
രാജാവ്‌ കാറ്റിലും മഴയിലും ഉള്ള ഒരു അഭയ 
സ്ഥാനം പോലെയായിരിക്കണം. വരണ്ട ഭൂമി 
യില്‍ ജലപ്രവാഹം പോലെയുമായിരിക്കണം. 
അത്‌ ഉഷ്ണഭൂമിയില്‍ വലിയൊരു പാറയുടെ 
തണുത്ത നിഴലുപോലെയായിരിക്കണം മ്മനു 
ഷ്യര്‍ സഹായത്തിനായി രാജാവിനെ തേടുക 
യും അവന്‍െറ വാക്കുകള്‍ ശ്രദ്ധയോടെ കേള്‍ 
ക്കുകയും ചെയ്യും. ഇപ്പോള്‍ ആശയക്കൂറ്റ 





യെശയ്യാവ്‌ 31:5-33:1 


ക്കുന്നു. പാവങ്ങളെല്പറ്റി അവന്‍ നുണ പറയു 
ന്നു. ദരിദ്രര്‍ക്ക്‌ അവര്‍ നീതി നിഷേധിക്കുന്നു. 

ട്പക്ഷേ ഒരു നല്ല നേതാവ്‌ നന്മകള്‍ ചെയ്യാ 
നാലോചിക്കുന്നു. ആ നന്മകള്‍ അയാളെ ഒരു 
നല്ല നേതാവാക്കുകയും ചെയ്യുന്നു. 


ദുരിതകാലം വരവായി 

9ടനിങ്ങള്‍ സ്ത്രീകളില്‍ ചിലരിപ്പോള്‍ ശാന്ത 
രാണ്‌. നിങ്ങള്‍ക്കിപ്പോള്‍ സുരക്ഷിതത്വം തോ 
ന്നുന്നു. പക്ഷേ നിങ്ങള്‍നിന്ന്‌ എന്‍െറ വാക്കു 
കള്‍ കേള്‍ക്കണം. 1സ്ത്രീകളേ, നിങ്ങള്‍ക്കി 
പ്പോള്‍ സുരക്ഷിതത്വബോധമുണ്ട്‌. പക്ഷേ ഒരു 
വര്‍ഷം കഴിഞ്ഞ്‌ നിങ്ങള്‍ കുഴപ്പത്തിലാകും. 
എന്തുകൊണ്ടെന്നാല്‍ അടുത്തവര്‍ഷം നിങ്ങള്‍ 
മുന്തിരിയുടെ വിളവെടുപ്പുനടത്തുകയില്ല. 
പറിക്കാന്‍ മുന്തിരിയേ ഉണ്ടായിരിക്കയില്ല. 

1സ്ത്രീകളേ, നിങ്ങളിപ്പോള്‍ ശാന്തരാണ്‌. 
പക്ഷേ, നിങ്ങള്‍ ഭയക്കണം! സ്ത്രീകളേ, നിങ്ങ 
ളിപ്പോള്‍ സുരക്ഷിതരാണെന്നു തോന്നുന്നു. 
പക്ഷേ നിങ്ങള്‍ വിഷമിക്കണം! നിങ്ങളുടെ നല്ല 
വസ്ത്രങ്ങള്‍ അഴിച്ചുകളഞ്ഞ്‌ വ്യസനത്തിന്‍െറ 
വസ്ത്രങ്ങള്‍ ധരിക്കുക. ആ വസ്ത്രങ്ങള്‍ നിങ്ങ 
ളുടെ അരയില്‍ ചുറ്റിവയ്ക്കുക. 12ആ വസ്ത്ര 
ങ്ങള്‍ വ്യസനം നിറയ്ക്കപ്പെട്ട നിങ്ങളുടെ 
മാറിടത്തിനുമേല്‍ ധരിക്കുക. 

നിങ്ങളുടെ വയലുകള്‍ ശൂന്യമായിരിക്കുന്ന 
തിനാല്‍ കരയുക. ഒരിക്കല്‍ നിറയെ മുന്തിരി 
തന്നിരുന്ന മുന്തിരിത്തോപ്പുകള്‍ ഇപ്പോള്‍ 
ശൂന്പ്ൃയമായിരിക്കുന്നു. 13എനന്‍്റെ ജനത്തിന്‍റെ 
ഭൂമിക്കായി നിലവിളിക്കുക. അവിടെ മുള്ളുക 
ളും കളകളും മാത്രമേ വളരൂ എന്നതിനാല്‍ കര 
യുക. നഗരത്തിനും ഒരിക്കല്‍ ആഹ്ദറാദം നിറ 
ഞ്ഞു നിന്നിരുന്ന വസതികള്‍ക്കുമായി വിലപി 
ക്കുക. 

14മനുഷ്യര്‍ തലസ്ഥാനനഗരം വിട്ടുപോകും. 
കൊട്ടാരവും ഗോപുരങ്ങളും ശൂന്യമാകും. മനു 
ഷയര്‍ വീടുകളില്‍ വസിക്കുകയില്ല-അവര്‍ ഗുഹ 
കളില്‍ വസിക്കും. കാട്ടുകഴുതകളും ആടുകളും 
നഗരത്തില്‍ വസിക്കും-തൃഗങ്ങളവിടെ മേയാന്‍ 
പോകും. 

151മുകളില്‍നിന്നും ദൈവം തന്‍െറ vs 
നമുക്കു തരുന്നതുവരെ ഇതു തുടരും. ഇപ്പോള്‍ 
ഭൂമിയില്‍ നന്മയേ ഇല്ല. അതൊരു മരുഭൂമിം 
ലെയാണ്‌. പക്ഷേ മരുഭൂമി ഭാവിയില്‍ en 
പ്രദേശം പോലെ ആയിത്തീരും-നീതിപൂര്‍വ്വക 
മായ ന്യായവിധി അവിടെ വസിക്കും. കര്‍ 
മ്മേല്‍ ഒരു പച്ചക്കാടുപോലെയാകും -നന്മ 
അവിടെ വസിക്കും. 17ആ നന്മ സമാധാനവും 























ത്തില്‍ കഴിയുന്നവര്‍ക്ക്‌ മനസ്സിലാക്കാന്‍ കഴ്‌ 
യും. ഇപ്പോള്‍ വ്യക്തമായി സംസാരിക്കാന്‍ 
കഴിയാത്തവര്‍ക്ക്‌ വ്യക്തമായും വേഗത്തിലും 
സംസാരിക്കാന്‍ കഴിയും. ദുഷ്ടന്മാര്‍ മഹാന്മാ 
രെന്നു പ ഗൂഡാലോചന 
ക്കാരെ ജനം ക്കയില്ല. ദുഷ്ടന്മാരായവര്‍ 
ദുഷ്ടത സംസാരിക്കുന്നു. 

ദുഷ്ടന്‍ ദുഷ്ടത്തരങ്ങള്‍ പറയുന്നു. അവ 
ന്‍െറ ഹൃദയം തിന്മ ചെയ്യാന്‍ ആലോചിക്കുക 
യും ചെയ്യുന്നു. ഭോഷന്‍ തെറ്റു ചെയ്യാനാഗ്രഹി 
ക്കുന്നു. ദുഷ്ടന്‍ യഹോവയെ ദുഷിച്ചു പറയു 
ന്നു. വിശക്കുന്നവനെ ഭക്ഷണം കഴിയ്ക്കാനും 
ദാഹിക്കുന്നവനെ വെള്ളം കുടിക്കാനും ദുഷ്ടന്‍ 
അനുവദിക്കുന്നില്ല. "ആ ദുഷ്ടന്‍ തിന്മയെ ഒരു 
പകരണമാക്കുന്നു. പാവപ്പെട്ടവരില്‍നിന്നും 
എല്ലാം തട്ടിയെടുക്കാന്‍ അവന്‍ ആലോചി 








സുരക്ഷയും എന്നെന്നേക്കുമായി കൊണ്ടു വരും. 
18 എനെറെ ജനം സമാധാനത്തിന്‍റെ മനോഹര 
സ്ഥലത്തു വസിക്കും. അവര്‍ സുരക്ഷയുടെ 
കൂടാരത്തില്‍ വസിക്കും. അവര്‍ ശാന്തവും സമാ 
ധാനപരവുമായ സ്ഥലങ്ങളില്‍ വസിക്കും. 

9പക്ഷേ ഇതൊക്കെ സംഭവിക്കുന്നതിനു മുന്പ്‌ 
വനം വീഴണം. ആ നഗരം പരാജയപ്പെടണം. 
2നിങ്ങളില്‍ ചിലര്‍ എല്ലാ അരുവികളുടെയും 
കരയില്‍ വിത്തുകള്‍ നടുന്നു. കാലികളെയും 
കഴുതകളെയും നിങ്ങള്‍ അവിടെ മേഞ്ഞു നട 
ക്കാന്‍ വിടുന്നു. നിങ്ങള്‍ വളരെ സന്തുഷ്ടരായി 
രിക്കുകയും ചെയ്യും. 





തിന്മ കൂടുതല്‍ തിന്മയുണ്ടാക്കുന്നു 
3 ഇതാ, നീ യുൂദ്ധമുണ്ടാക്കുകയും ജന 
ത്തില്‍ നിന്ന്‌ എല്ലാം അപഹരിക്കുകയും 


യെശയ്യാവ്‌ 33:2-34:3 


ചെയ്യുന്നു. അവരാകട്ടെ നിന്നില്‍നിന്ന്‌ ഒരിക്ക 
ലൂം ഒന്നും അപഹരിക്കുന്നുമില്ല. നീ മനുഷ്യര്‍ 
ക്കെതിരെ തിരിയുന്നു. അവരാകട്ടെ ഒരിക്കലും 
നിനക്കെതിരാകുന്നുമില്പ. അതിനാല്‍ നീ മോഷ 
ണം നിര്‍ത്തുമ്പോള്‍ മറ്റുള്ളവര്‍ നിന്നില്‍നിന്നും 
മോഷ്ടിച്ചു തുടങ്ങും. നീ ജനത്തിനെതിരെ 
തിരിയുന്നതു നിര്‍ത്തുമ്പോള്‍ അന്യര്‍ നിന 
ക്കെതിരെ തിരിഞ്ഞു തുടങ്ങും. 

അപ്പോള്‍ മനുഷ്യര്‍ പറയും, 

“യഹോവേ, ഞങ്ങളോടു കരുണ കാട്ടേ 
ണമേ. ഞങ്ങള്‍ നിന്‍െറ സഹായം പ്രതീക്ഷിച്ചു. 
യഹോവേ, എന്നും പ്രഭാതത്തില്‍ ഞങ്ങള്‍ക്കു 
ശക്തി തന്നാലും. ദുരിതത്തിലകപ്പെടുമ്പോള്‍ 
ഞങ്ങളെ രക്ഷിച്ചാലും. 

നിന്‍റെ ശക്തമായ സ്വരം ജനങ്ങളെ ഭയപ്പെ 
ടുത്തുന്നു. അവര്‍ നിന്നില്‍നിന്നും ഓടിപ്പോകു 
കയും ചെയ്യുന്നു. നിന്‍െറ മാഹാത്മ്യം രാജ്യ 
ങ്ങളെ പാലായനം ചെയ്യിക്കുന്നു.” 

നിങ്ങള്‍ യുദ്ധത്തില്‍ സാധനങ്ങള്‍ കവര്‍ 
ന്നെടുക്കുന്നു. അവ നിങ്ങളില്‍നിന്നും എടുക്ക 
പ്പെടും. അനേകമനേകംപേര്‍ വന്ന്‌ നിങ്ങളുടെ 
സമ്പത്ത്‌ അപഹരിക്കും. ഇത്‌ വെട്ടുക്കിളികള്‍ 
വന്ന്‌ നിങ്ങളുടെ വിളവുകള്‍ മുഴുവന്‍ തിന്നുന്ന 
കാലത്തേതു പോലെയായിരിക്കും. 
യഹോവ വളരെ മഹത്വമാര്‍ന്നവനാകുന്നു. 
വളരെ ഉയര്‍ന്ന ഒരിടത്ത്‌ അവന്‍ വസിക്കുന്നു. 
സീയോനില്‍ യഹോവ നീതിയും ന്യായവും 
നിറയ്ക്കുന്നു. 

യെരൂശലേമേ, നീ സമ്പന്നമാകുന്നു-ദൈവ 
ജ്ഞാനവും വിവേകവും കൊണ്ട്‌ സമ്പന്നമാ 
കുന്നു. നീ രക്ഷകൊണ്ടു സമ്പന്നമാണ്‌. നീ 
യഹോവയെ ആദരിക്കുന്നു. അതു നിന്നെ സമ്പ 
ന്നവുമാക്കുന്നു. അങ്ങനെ നീ തുടരുന്നുവെന്നു 
നിനക്കറിയാ൯ സാധിക്കുന്നു. 

പക്ഷേ ശ്രദ്ധിക്കുക! പുറത്ത്‌ ദൂതന്മാര്‍ നില 
വിളിക്കുകയാണ്‌. സമാധാനം കൊണ്ടുവരുന്ന 
ദൂതന്മാര്‍ വല്ലാതെ നിലവിളിക്കുകയാണ്‌. പാ 














682 


നമ്മിലാരെങ്കിലും അവശേഷിക്കുമോ? നിത്യമാ 
യെരിയുന്ന ഈ അഗ്നിക്കരികെ ആര്‍ക്കു ജീവി 
ക്കാന്‍ കഴിയും?” 

പണത്തിനുവേണ്ടി അന്യരെ പീഡിപ്പി 
ക്കാന്‍ തയ്യാറാകാത്ത നല്ലവരും വിശ്വസ്തരുമാ 
യവര്‍ ആ അഗ്നിയെ അതിജീവിക്കും. കൈ 
ക്കൂലി വാങ്ങാത്തവരാണവര്‍. അന്യരെ വധി 
ക്കാനുള്ള പദ്ധതികള്‍ അവര്‍ തള്ളിക്കളയുന്നു. 
തിന്മ ചെയ്യാനുള്ള പദ്ധതികളെ അവര്‍ നോക്കു 
കകൂടിയില്ല. 1അവര്‍ ഉന്നതസ്ഥാനങ്ങളില്‍ 
സുരക്ഷിതരായി വസിക്കും. ഉന്നതമായ പാറ 
ക്കോട്ടകളില്‍ അവര്‍ സംരക്ഷിതരായിരിക്കും. 
അവര്‍ക്ക്‌ എല്ലായ്‌പ്പോഴും ഭക്ഷണവും വെള്ള 
വും ഉണ്ടായിരിക്കും. 
17നിന്‍െറ കണ്ണുകള്‍ രാജാവിനെ (ദൈവം) 
അവന്‍െറ മുഴുവന്‍ മനോഹരിതയോടെയും 
കാണും. മഹത്തായ ദേശം നിങ്ങള്‍ കാണും. 
1519മുമ്പ്‌ നിങ്ങള്‍ക്കുണ്ടായിരുന്ന ദുരിതങ്ങളെ 
പ്പറ്റി നിങ്ങള്‍ ചിന്തിക്കും. നിങ്ങള്‍ കരുതും, 
“ആ വിദേശികളെവിടെ? ഞങ്ങള്‍ക്കു മനസ്സി 
ലാകാത്ത ഭാഷയാണവര്‍ സംസാരിച്ചത്‌. പരദേ 
ശങ്ങളില്‍നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരും ചുങ്കക്കാ 
രുമെവിടെ? ഞങ്ങളുടെ പ്രതിരോധ ഗോപുര 
ങ്ങളെണ്ണിയ ചാരന്മാരെവിടെ? അവരെല്ലാം 
പോയിരിക്കുന്നു!” 














യെരൂശലേമിനെ ദൈവം സംരക്ഷിക്കും 

2 സീയോനെ നോക്കുക, ഞങ്ങളുടെ മതപര 
മായ ആഘോഷങ്ങളുടെ നഗരം. യെരുശലേ 
മിനെ നോക്കുക-മനോഹരമായ വിശ്രമസ്ഥലം. 
നീക്കപ്പെടാത്ത കൂടാരം പോലെയാണു യെരൂശ 
ലേം. അവളെ ഉറപ്പിച്ചു നിര്‍ത്തുന്ന കുറ്റികള്‍ 
ഒരിക്കലും പറിച്ചെടുക്കുന്നില്ല. അവളുടെ കയ 
റുകള്‍ ഒരിക്കലും പൊട്ടിക്കുന്നില്ല. 21-23എന്തു 
കൊണ്ടെന്നാല്‍, ശക്തനായ യഹോവ അവിടെ 
യുണ്ട്‌. അരുവികളും വീതിയേറിയ നദികളു 
മുള്ള സ്ഥലമാണത്‌. പക്ഷേ അവിടെ ആ നദി 





തകള്‍ തകര്‍ക്കപ്പെട്ടു. നിരത്തു കളിലൂടെ ആരും 
നടക്കുന്നില്ല. മനുഷ്യര്‍ തങ്ങളുടെ കരാറുകള്‍ 
ലംഘിച്ചിരിക്കുന്നു. സാക്ഷികള്‍ നല്‍കുന്ന 
തെളിവുകള്‍ വിശ്വസിക്കാന്‍ അവര്‍ കൂട്ടാക്കു 
ന്നില്ല. ഒരുത്തരും അന്യരെ വകവയ്ക്കുന്നില്ല. 
9ദേശം രോഗംപിടിച്ചു മരിക്കുകയാണ്‌. ലൈബാ 
നോന്‍ മരിക്കുകയാണ്‌. ശാരോന്‍ താഴ്വരയാ 
കട്ടെ, വരണ്ടുശൂന്യവുമാകുന്നു. ബാശാനും 
കര്‍മ്മേലും ഒരിക്കല്‍ മനോഹരമായ ചെടികള്‍ 
കൊണ്ടു നിറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോള്‍ ആ 
ചെടികള്‍ വളരുന്നില്ല. 

10യഹോവ പറയുന്നു, “ഇനി ഞാനെഴുന്നേറ്റു 
നിന്ന്‌ എന്‍െറ മാഹാത്മ്യം കാണിക്കും. ഇനി 
മനഷ്യര്‍ക്കു ഞാന്‍ പ്രധാനിയാകും. 11നിങ്ങള്‍ 
നിഷ്ഫലമായ കാര്യങ്ങള്‍ ചെയ്തിരിക്കുന്നു. 
അവ ഉണക്കപ്പുല്ലും വയ്ക്കോലും പോലെയാ 
കുന്നു. അവ വിലകെട്ടവയാകുന്നു! നിങ്ങളുടെ 
ആത്മാവ്‌ അഗ്നിപോലെ നിങ്ങളെ എരിയി 
ചുകളയും. 12എല്ലുകള്‍ ചാരമാകും വരെ മനു 
ഷയര്‍ കത്തിയെരിയും. അവര്‍ മുള്‍പ്പടര്‍പ്പുപോ 
ലെയും ഉണങ്ങിയ പൊന്തപോലെയും കത്തും. 

13“വിദുരദേശങ്ങളിലുള്ളവരേ, എന്‍െറ പ്രവൃ 
ത്തികളെപ്പറ്റി കേള്‍ക്കൂ. എന്‍െറ അടുത്തുള്ള 
വരേ, എന്‍െറ ശക്തിയെപ്പറ്റി അറിയൂ.” 

14സീയോനിലെ പാപികള്‍ ഭയന്നു. തെറ്റു 
ചെയ്തവര്‍ ഭയന്നു വിറയ്ക്കുന്നു. അവര്‍ പറ 
യുന്നു, “വിനാശകരമായ ഈ അഗ്നിയില്‍ 











കളില്‍ ശത്രുക്കളുടെ നനരകകളേോ ശക്തിയുള്ള 
കപ്പലുകളോ ഇല്ല. നൌകകളില്‍ ജോലി ചെയ്യു 
ന്നവരേ, കയറുകള്‍കൊണ്ട്‌ നിങ്ങള്‍ക്കതു നിര്‍ 
ത്താം. പാമരത്തെ ബലപ്പെടുത്താന്‍ നിങ്ങള്‍ 
ക്കാവില്ല. പായ നിവര്‍ത്താനും നിങ്ങള്‍ക്കാ 
വില്ല. എന്തുകൊണ്ടെന്നാല്‍ യഹോവയാണു 
നമ്മുടെ ന്യായാധിപന്‍. യഹോവ നമ്മുടെ 
നിയമങ്ങളുണ്ടാക്കുന്നു. യഹോവയാകുന്നു 
നമ്മുടെ രാജാവ്‌. അവന്‍ നമ്മെ രക്ഷിക്കുന്നു. 
അതിനാല്‍ യഹോവ നമുക്കു വളരെ ധനം 
നല്‍കും. മുടന്തര്‍പോലും യുദ്ധത്തില്‍ വളരെ 
ധനം നേടും. 24അവിടെ വസിക്കുന്ന ആരും 
“ഞാന്‍ രോഗിയാണ്‌” എന്നു പറയുകയില്ല. 
പാപങ്ങള്‍ പൊറുക്കപ്പെട്ടവരാണ്‌ അവിടെ 
വസിക്കുന്നവര്‍. 





ദൈവം തന്‍െറ ശത്രുക്കളെ ശിക്ഷിക്കും 

രാഷ്ട്രങ്ങളേ, അടുത്തു വന്ന്‌ ശ്രദ്ധിക്കുക! 
34 നിങ്ങളെല്ലാം വളരെ അടുത്തു ശ്രദ്ധി 
ക്കണം. ഭൂമിയും അതിന്മേലുള്ള സകലമനുഷ്യ 
രും ഇക്കാര്യങ്ങള്‍ ശ്രദ്ധയോടെ കേള്‍ക്കണം. 
സകല രാഷ്ട്രങ്ങളോടും അവരുടെ സൈന്യ 
ങ്ങളോടും യഹോവ കോപിച്ചിരിക്കുന്നു. അവ 
രെയെല്ലാം യഹോവ നശിപ്പിക്കും. അവരെല്ലാം 
വധിക്കപ്പെടാന്‍ അവന്‍ ഇടയാക്കും. “അവരുടെ 
മൃതദേഹങ്ങള്‍ പുറത്തെറിയപ്പെടും. അവയില്‍ 
നിന്ന്‌ ദുര്‍ഗന്ധംവമിക്കും. പര്‍വ്വതങ്ങളില്‍ രക്ത 





683 


മൊഴുകും. ആകാശം ഒരു ചുരുള്‍പോലെ ചുരു 
ട്ടിയടയ്ക്കപ്പെടും. നക്ഷത്രങ്ങള്‍ കരിഞ്ഞ്‌ മുന്തി 
രിവള്ളിയുടെയോ അത്തിമരത്തിന്‍െറെയോ ഇല 
കള്‍പോലെ താഴോട്ടുവീഴും. ആകാശത്തെ 
നക്ഷത്രങ്ങളൊന്നാകെ ഉരുകിപ്പോകും. ടയഹോ 
വ പറയുന്നു, “എന്‍റെ വാള്‍ ആകാശത്ത്‌ 
രക്തം കൊണ്ടു മൂടുമ്പോള്‍ ഇതൊക്കെ സംഭ 
വിക്കും.” 

ഇതാ! യഹോവയുടെ വാള്‍ എദോമിലൂടെ 
സംഹരിച്ചു കടന്നുപോകും. യഹോവ അവരെ 
അപരാധികളായി വിധിച്ചിരിക്കുന്നു. മരണമാ 
ണവരുടെ ശിക്ഷ. യഹോവയുടെ വാള്‍ കു 
ഞ്ഞാടുകളുടെയും കോലാടുകളുടെയും രക്തം 
കൊണ്ടുപൊതിയപ്പെട്ടിരിക്കുന്നു. ആണാടി 
നെറ വൃക്കയിലെ കൊഴുപ്പ്‌ അതില്‍ പുരട്ടിയി 
രിക്കുന്നു. എന്തുകൊണ്ടെന്നാല്‍ ബൊസ്രയിലും 
എദോമിലും കൊല്ലുന്നതിനുള്ള ഒരു സമയം 
യഹോവ നിശ്ചയിച്ചിരിക്കുന്നു. "അതിനാല്‍ 
ആണാടുകളും കാലിക്കുട്ടികളും ആരോഗ്യമുള്ള 
കാളകളും കൊല്ലപ്പെടും. ദേശമാകെ അവയുടെ 
രക്തം കൊണ്ടു ന റയ്ക്കപ്പെടും. മണ്ണ്‌ അവ 
യുടെ കൊഴുപ്പുകൊണ്ട്‌ മൂടപ്പെടും. 

$അക്കാര്യങ്ങളൊക്കെ സംഭവിക്കും, എന്തെ 
ന്നാല്‍ ശിക്ഷയ്ക്കുള്ള ഒരു സമയം യഹോവ 
തെരഞ്ഞെടുത്തിരിക്കുന്നു. സീയോനിനോടു 
മനുഷ്യര്‍ ചെയ്ത തെറ്റായകാര്യങ്ങള്‍ക്ക്പകരം 
ചെയ്യേണ്ടതിനെറെ ഒരു വര്‍ഷം യഹോവ തെര 
ഞ്ഞെടുത്തിരിക്കുന്നു. *എദോമിന്‍െറ നദികള്‍ 
തിളയ്ക്കുന്ന കീലുപോലെയായിരിക്കും. എദോ 
മിന്‍െറ നിലം എരിയുന്ന ഗന്ധകംപോലെ യും. 
10അഗ്നി രാത്രിയും പകലും എരിയും. ആ 
അഗ്നിയെ ആരും തടയുകയില്ല. എദോമില്‍ 
നിന്നും എന്നെന്നേക്കും പുക ഉയരും. ദേശം 
എന്നെന്നേക്കുമായി നശിപ്പിക്കപ്പെടും. ആരും 
ഇനി അതിലേ സഞ്ചരിക്കുകയില്ല. 1പക്ഷിക 
ളും ചെറിയമൃഗങ്ങളും ആ ദേശം കൈയടക്കും. 
മുങ്ങകളും കടല്‍ക്കാക്കകളും അവിടെ വസി 
ക്കും. ആ ദേശം “ശൂന്യമായ മരുഭൂമി” എന്നു 
വിളിക്കപ്പെടും. 1സ്വതന്ത്രന്മാരും നേതാക്കളും 
ഇല്ലാതാകും. അവര്‍ക്കു ഭരിക്കാന്‍ അവിടെ ഒന്നും 
അവശേഷിക്കുകയില്ല. 

13മുള്‍പ്പുടര്‍പ്പുകളും കാട്ടുപൊന്തകളും അവി 
ടത്തെ മനോഹര ഭവനങ്ങളിലെല്ലാം നിറയും. 
ആ വീടുകളില്‍ കാട്ടുനായ്ക്കളും മുങ്ങകളും 
വസിക്കും. കാട്ടുമൃഗങ്ങള്‍ അവിടെ കൂടുകൂട്ടും. 
അവിടെ വളരുന്ന പുല്ലുകള്‍ക്കിടയില്‍ വലിയ 
പക്ഷികള്‍ ജീവിക്കും. ്കാട്ടുപൂച്ചകളും കഴുത 
പ്പുലികളും അവിടെ ഒരുമിച്ചു വളരും. കാട്ടാടു 
കള്‍ ഇണകളെ വിളിക്കും. നിശാജീവികള്‍ 
വിശ്രമസ്ഥലം തേടിയെത്തുന്നത്‌ അവിടെയാ 
യിരിക്കും. പാമ്പുകള്‍ അവിടെ മാളങ്ങളുണ്ടാ 
ക്കും. അവ അവിടെ മുട്ടയിടും. മുട്ടുകള്‍ വിരി 

















യെശയ്യാവ്‌ 34:4-36:1 


യ്ക്കായൊരിടം കണ്ടെത്തി. ഒരു വര വരച്ച്‌ 
അവയ്ക്കായുള്ള സ്ഥലം അവന്‍ കാട്ടിക്കൊടു 
ത്തു. അതിനാല്‍ ആ സ്ഥലം ആ മൃഗങ്ങള്‍ക്ക്‌ 
എന്നെന്നേക്കുമായി സ്വന്തമാകും. എന്നേക്കും 
അവയവിടെ വസിക്കും. 





ദൈവം തന്‍െറ ജനത്തെ ആശ്വസിപ്പിക്കും 
മു മരുഭൂമി ഇതില്‍ ആഹ്റാദിക്കും. സന്തുഷ്ട 
മാകുന്ന മരുഭൂമി ഒരു പൂവുപോലെ വള 

രും. 2വിടരുന്ന പൂക്കളെ നിറച്ച്‌ മരുഭൂമി അതി 
നെറ അഹറ്റാദം അറിയിക്കും. മരുഭൂമി ആഹറ്റാദം 
കൊണ്ട്‌ നൃത്തം വയ്ക്കുന്നതുപോലെ തോന്നി 
ക്കും. ലൈബാനോനിലെ കാടുപോലെയും കര്‍ 
മ്മേല്‍ കുന്നുപോലെയും ശാരോന്‍ താഴ്വരപോ 
ലെയും മരുഭൂമി മനോഹരമായിരിക്കും. സകല 
ജനതയും യഹോവയുടെ മഹിമ കാണുമെ 
ന്നതിനാൽ അങ്ങനെ സംഭവിക്കും. നമ്മുടെ 
ദൈവത്തിന്‍െറ മനോഹാരിത ജനം കാണും. 
ക്ഷീണിച്ച കൈകളെ വീണ്ടും ശക്തമാക്കുക. 
ക്ഷീണിച്ച മുട്ടുകളെ വീണ്ടും ശക്തമാക്കുക. 
മനുഷ്യര്‍ പേടിച്ചു കുഴങ്ങിയിരിക്കുന്നു. അവ 
രോടു പറയുക, “ശക്തമായിരിക്കുക! ഭയപ്ലെ 
ടരുത്‌” ഇതാ നിങ്ങളുടെ ദൈവം വന്ന്‌ നിങ്ങ 
ളുടെ ശത്രുക്കളെ ശിക്ഷിക്കും. അവന്‍ വരികയും 
നിങ്ങള്‍ക്ക്‌ നിങ്ങളുടെ പ്രതിഫലം നല്‍കുകയും 
ചെയ്യും. യഹോവ നിങ്ങളെ രക്ഷിക്കും. ട്‌അ 
പ്പോള്‍ അന്ധര്‍ക്കു കാഴ്ച തിരിച്ചുകിട്ടും. അവ 
രുടെ കണ്ണുകള്‍ തുറക്കപ്പെടും. ചെകിടര്‍ക്ക്‌ 
കേള്‍വി തിരികെകിട്ടും. അവരുടെ കാതുകള്‍ 
തുറക്കപ്പെടും. തുടന്തര്‍ മാനുകളെപ്പോലെ 
നൃത്തം വയ്ക്കും. ഈമകള്‍ സ്വന്തം ശബ്ദത്തില്‍ 
ആഹറ്റാദ ഗാനങ്ങള്‍ പാടും. മരുഭൂമിയില്‍ ജല 
ധാരകളൊഴുകാ൯ തുടങ്ങുമ്പോള്‍ അങ്ങനെ 
സംഭവിക്കും. വരണ്ട ഭൂമിയില്‍ അരുവികള്‍ ഒഴു 
കും. ഇപ്പോള്‍ മനുഷ്യര്‍ വെള്ളംപോലെ തോ 
ന്നുന്ന വെറും മരീചികകളാണു കാണുന്നത്‌. 
എന്നാലപ്പോള്‍ യഥാര്‍ത്ഥജലത്തിന്‍െറ തടാക 
ങ്ങള്‍ തന്നെ അവിടെയുണ്ടാകും. വരണ്ടഭൂമി 
യില്‍ കിണറുകളുണ്ടാകും. ഭൂമിയില്‍നിന്ന്‌ ജലം 
പ്രവഹിക്കും. കാട്ടുമൃഗങ്ങള്‍ വാണിരുന്നിടത്ത്‌ 
ജലച്ചെടികള്‍ വളര്‍ന്നുയരും. 

അന്ന്‌ അവിടെ ഒരു പാതയുണ്ടായിരിക്കും. 
“വിശുദ്ധപാത” എന്ന്‌ ആ വഴി വിളിക്കപ്പെടും. 
ആ വഴിയിലൂടെ നടക്കാന്‍ ദുഷ്ടന്മാര്‍ അനു 
വദിക്കപ്പെടില്ല. ഭോഷന്മാരും ആ വഴിയേ 
പോകയില്ല. നീതിമാന്മാരേ ആ വഴിയേ നടക്കൂ. 
ആ വഴിയില്‍ യാതൊരപായവും ഉണ്ടായിരി 
ക്കില്ല. മനുഷ്യരെ ഉപദ്രവിക്കാന്‍ അവിടെ 
സിംഹങ്ങളുമുണ്ടായിരിക്കില്ല. ആ വഴിയില്‍ 
ദുഷ്ടതൃഗങ്ങളുമുണ്ടായിരിക്കില്ല. ദൈവം രക്ഷി 
ക്കുന്നവര്‍ക്കു വേണ്ടിയുള്ളതാണ്‌ ആ വഴി. 

1ദൈെവം തന്‍െറ ജനത്തെ സ്വതന്ത്രരാക്കും! 














ഞ്ഞ്‌ പാമ്പിന്‍കുഞ്ഞുങ്ങള്‍ ആ ഇരുണ്ട സ്ഥല 
ങ്ങളില്‍ നിന്ന്‌ ഇഴഞ്ഞുവരും. ശവംതീനിപ്പക്ഷി 
കള്‍, പെണ്ണുങ്ങള്‍ കൂട്ടുകാരെ കാണാന്‍ ചെല്ലു 
ന്നതുപോലെ അവിടെ ഒത്തുകൂടും. 
1യേഹോവയുടെ ചുരുള്‍ നോക്കുക. അതിലെ 
ഴുതിയിരിക്കുന്നതു വായിക്കുക. ഒന്നുപോലും 
ഇല്ലാതിരിക്കുകയില്ല. ആ മൃഗങ്ങള്‍ ഒത്തുചേരു 
മെന്ന്‌ ചുരുളില്‍ എഴുതിയിട്ടുണ്ട്‌. താന്‍ അവയെ 
ഒരുമിച്ചു ചേര്‍ക്കുമെന്ന്‌ ദൈവം അരുളി. അതി 
നാല്‍ ദൈവത്തിന്‍െറ ആത്മാവ്‌ അവയെ ഒരുമി 
പ്പിക്കും. 17അവയോടെന്തു ചെയ്യണമെന്നു 
ദൈവം നിശ്ചയിച്ചു. പിന്നെ ദൈവം അവ 





അവര്‍ അവനിലേക്കു മടങ്ങി വരികയും ചെ 
യ്യും. സീയോനിലേക്കു കടന്നു വരുമ്പോള്‍ 
അവര്‍ ആഹ്റ്റാദിക്കും. അവര്‍ നിത്യമായി ആഹാ 
ദിക്കും. സ്വന്തം ശിരസ്സിലെ കിതീടം പോലെയാ 
യിരിക്കും അവരുടെ ആഹ്്ദാദം. അവരില്‍ സംതൃ 
പ്തിയും ആഹ്റാദവും നിറയും. വ്യസനവും 
ദുഃഖവും വളരെ വളരെ ദൂരേക്കുപോകും. 





അശ്ശൂരുകാര്‍ യെഹൂദയെ ആക്രമിക്കുന്നു 
ഹിസ്കീയാവിന്‍െറ പതിനാലാം ഭരണ 
3 വര്‍ഷത്തില്‍, അശ്ശൂരിലെ രാജാവായ 
സന്‍ഹേരീബ്‌ യെഹൂദയുടെ ശക്തി ദൂര്‍ഗ്ഗുങ്ങ 





യെശയ്യാവ്‌ 36:2-20 


ളെല്ലാം ആക്രമിക്കാന്‍ പുറപ്പെട്ടു. സ൯ഹേരീബ്‌ 
ആ നഗരങ്ങളെ തോല്പിച്ചു. 2സന്‍ഹേരീബ്‌ 
വലിയൊരു സൈന്യത്തോടൊപ്പം തന്‍െറ 
സേനാനായകനെ യെരുശലേമില്‍ ഹിസ്കീ 
യാരാജാവിന്‍െറയടുത്തേക്കയച്ചു. സേനാപതി 
യും സൈന്യവും ലാഖീശില്‍നിന്നും യെരൂശ 
ലേമിലേക്കു പോയി. അവര്‍ അലക്കുകാരന്‍െറ 
വയലിലേക്കുള്ള മാര്‍ഗ്ഗത്തിലുള്ള ഉന്നതതടാക 
ത്തിന്നരികിലെ വെള്ളപ്പാത്തിക്കരികില്‍ നിന്നു. 

3യെരുശലേമില്‍നിന്നും മൂന്നുപേര്‍ സേനാപ 
തിയൂമായി സംസാരിക്കാന്‍ പോയി. ഹില്‍ക്കീ 
യാവിന്‍െറ പുത്രനായ എല്യാക്കീം, ആസാഫി 
ന്‍െറ പുത്രനായ യോവാഹ്‌, ശെബ്നാ എന്നി 
വരായിരുന്നു അവര്‍. കൊട്ടാരം വിചാരിപ്പുകാ 
രനായിരുന്നു എല്യാക്കീം. യോവാഹ്‌ രേഖകള്‍ 
സൂക്ഷിക്കുന്നവനും ശെബ്നാ കൊട്ടാരം കാര്യ 
ക്കാരനുമായിരുന്നു. 

സേനാപതി അവരോടു പറഞ്ഞു, “അശ്ശൂ 
രിന്റെ മഹാരാജാവ്‌ ഇങ്ങനെ പറയുന്നുവെന്ന്‌ 
ഹിസ്കീയാവിനോടു പറയുക: 





നിന്നെ എന്തു സഹായിക്കുമെന്നതി 
ലാണു നീ ആശ്രയിക്കുന്നത്‌? ടനീ ശക്തി 
യിലും യുദ്ധതന്ത്രങ്ങളിലും ആശ്രയിക്കുന്നു 
വെങ്കില്‍ അത്‌ നിഷ്പ്രയോജനമാകുന്നു. 
അവ പാഴ്വാക്കുകളല്ലാതെ ഒന്നുമല്ല. എനി 
ക്കെതിരെ കലാപം കൂട്ടാന്‍ ആരിലാണ്‌ 
നീ ഇത്രയധികം ആശ്രയിക്കുന്നതെന്നാണ്‌ 
എനിക്കു ചോദിക്കുവാനുള്ളത്‌? ഈജി 
പതു സഹായിക്കുമെന്നാണോ നീ കരുതു 
ന്നത്‌? ഈജിപ്ത്‌ ഒരു പൊട്ടിയ വടിപോ 
ലെയാകുന്നു. അതിന്മേല്‍ നീ ഈന്നി 
നിന്നാല്‍ അതു നിന്നെ പരിക്കേല്ലിക്കുക 
യും അങ്ങനെ നിന്‍റെ കൈയില്‍ ഒരു 
ദ്വാരം വീഴുകയും ചെയ്യും. അയാള്‍ സഹാ 
യിക്കുമെന്നു കരുതി ഈജിപ്തിലെരാജാ 
വായ ഫറവോനെ ആര്‍ക്കും ആശ്രയിക്കാ 
നാവില്ല. 

"എന്നാല്‍, “ഞങ്ങളുടെ ദൈവമാകുന്ന 
യഹോവ ഞങ്ങളെ രക്ഷിക്കുമെന്ന്‌ ഞങ്ങള്‍ 
വിശ്വസിക്കുന്നു” എന്ന്‌ നീ പറഞ്ഞേക്കാം. 
പക്ഷേ മനുഷ്യര്‍ യഹോവയെ ആരാധി 
ച്ചിരുന്ന യാഗപീഠങ്ങളും ഉന്നതസ്ഥാനങ്ങ 
ളും ഹിസ്കീയാവ്‌ തകര്‍ത്തുവെന്ന്‌ എനി 
ക്കറിയാം. യെഹൂദയിലെയും യെരൂശലേമി 
ലെയും ജനത്തോടു ഹിസ്കീയാവ്‌ ഇങ്ങ 
നെ പറയുകയും ചെയ്തു. “നിങ്ങള്‍ യെരു 
ശലേമിലുള്ള ഈ ഒരൊറ്റ യാഗപീഠ 
ത്തിലേ ആരാധന നടത്താവൂ.” 

ഇനിയും നിനക്ക്‌ എന്‍െറ യജമാന 
നോടു യുദ്ധം ചെയ്യാനാണാഗ്രഹമെങ്കില്‍, 
അശ്ലൂര്‍രാജാവ്‌ ഈ കരാറുണ്ടാക്കും. യുദ്ധ 
ത്തിനയയ്ക്കാന്‍ രണ്ടായിരം കുതിരപ്പടയാ 
ളികളെ ഒരുക്കാമെങ്കില്‍ അത്രയും കുതിര 
കളെ ഞാന്‍ നിനക്കു തരാം എന്ന്‌ ഞാന്‍ 
വാഗ്ദാനം ചെയ്യുന്നു. “പക്ഷേ അപ്പോഴും 
നിനക്ക്‌ എന്‍െറ യജമാനന്‍െറ ഏറ്റവും 
താഴ്ന്ന ഒരു ഭടനെപ്പോലും തോല്പിക്കാന്‍ 
കഴിയില്ല! പിന്നെ നീയെന്തിനാണ്‌ ഈജി 
പ്തിന്‍െറ രഥങ്ങളെയും കുതിരപ്പടയാളി 
കളെയും ആശ്രയിക്കുന്നത്‌! 

10ഇനി, യഹോവയുടെ സഹായമില്ലാ 
തെയാണ്‌ ഞാന്‍ ഈ രാജ്യത്തെ നശിപ്പി 
ക്കാന്‍ വന്നിരിക്കുന്നതെന്നു നീ കരുതുന്നു 








684 


വോ? ഇല്ല! “ഈ രാജ്യത്തിനെതിരേ ചെന്ന്‌ 
അതിനെ തകര്‍ക്കുക” എന്ന്‌ യഹോവ 
എന്നോടു പറഞ്ഞു.. 


അപ്പോള്‍ എല്യാക്കീമും ശെബ്നയും 
യോവാഹും സേനാപതിയോടു പറഞ്ഞു, “ദയ 
വായി ഞങ്ങളോട്‌ അരാമൃഭാഷയില്‍ സംസാ 
രിച്ചാലും. ഞങ്ങള്‍ക്ക്‌ ആ ഭാഷ മനസ്സിലാകും. 
യെഹൂദയിലെ ഭാഷയില്‍ ഞങ്ങളോടു സംസാ 
രിക്കരുത്‌. നീ ഞങ്ങളുടെ ഭാഷയില്‍ പറഞ്ഞാല്‍ 
നഗരമതിലിലിരിക്കുന്ന ഞങ്ങളുടെയാളുകള്‍ 
അതു മനസ്സിലാക്കും.” 

പക്ഷേ, സേനാപതി പറഞ്ഞു, “നിങ്ങ 
ളോടും നിങ്ങളുടെ യജമാനനോടും മാത്രം 
സംസാരിക്കാനല്ല എന്‍റെ യജമാനന്‍ എന്നെ 
അയച്ചത്‌. മതിലിലിരിക്കുന്നവരോടുകൂടി സം 
സാരിക്കാനാണ്‌ അവന്‍ എന്നെ അയച്ചത്‌! അവ 
ര്‍ക്ക്‌ വേണ്ടത്ര ഭക്ഷണമോ വെള്ളമോ ഉണ്ടാ 
യിരിക്കുകയില്ല; അവര്‍ സ്വന്തം മലവും മൂത്ര 
വും നിങ്ങളെപ്പോലെതന്നെ ഭക്ഷിക്കും.” 

13അനന്തരം സേനാപതി യെഹൂദഭാഷയില്‍ 
ഉറക്കെ ആക്രോശിച്ചു, 14“അശ്ലൂരിലെ മഹാരാ 
ജാവിന്‍െറ ഈ സന്ദേശം കേള്‍ക്കുക: 








ഹിസ്കീയാവ്‌ നിങ്ങളെ വിഡ്ഡികളാ 
ക്കാന്‍ ഇട നല്‍കരുത്‌! എന്റെറ ശക്തിയില്‍ 
നിന്നും നിങ്ങളെ രക്ഷിക്കാന്‍ അവനാവുക 
യില്ല! യഹോവയില്‍ ആശ്രയിക്കുക! 
അവന്‍ നമ്മെ രക്ഷിക്കും. അശ്ലൂര്‍രാജാവ്‌ 
ഈ നഗരത്തെ തോല്ലിക്കാ൯ യഹോവ 
അനുവദിക്കില്ല” എന്ന്‌ അവന്‍ പറയുന്നതു 
വിശ്വസിക്കരുത്‌. 1ഹിസ്കീയാവിന്‍െറ 
ആ വാക്കുകള്‍ ശ്രവിക്കരുത്‌. അശ്ശൂരിനന്‍െറ 
രാജാവിനെ ശ്രവിക്കുക. അശ്ശൂരിനെറ 
രാജാവു പറയുന്നു, “നമുക്കൊരു കരാറു 
ണ്ടാക്കാം. നിങ്ങള്‍ നഗരംവിട്ട്‌ എന്‍െറയടു 
ത്തേക്കു വരണം. Ee എല്ലാവര്‍ക്കും 
സ്വതന്ത്രരായി വീട്ടിലേക്കു പോകാം. 
എല്ലാവര്‍ക്കും സ്വന്തം മുന്തിരിവള്ളിയില്‍ 
നിന്നും പഴം തിന്നാന്‍ സ്വാതന്ത്ര്യമുണ്ടാ 
യിരിക്കും. സ്വന്തം അത്തിമരങ്ങളില്‍ 
നിന്നും അത്തിപ്പഴം തിന്നാനും എല്ലാവ 
ര്‍ക്കും സ്വാതന്ത്രയമുണ്ടാകും. എല്ലാവര്‍ക്കും 
സ്വന്തം കിണറ്റില്‍നിന്നും വെള്ളം കൂടി 
യ്ക്കാം. 17ഞാന്‍ വന്ന്‌ നിങ്ങളെയോരോരു 
ത്തരെയും നിങ്ങളുടെ സ്വന്തം പോലെ 
യൊരു രാജ്യത്തേക്കു കൊണ്ടുപോകുംവരെ 
നിങ്ങള്‍ക്കിതു ചെയ്യാം. ആ പുതിയ രാജ്യ 
ത്ത്‌ നിങ്ങള്‍ക്ക്‌ ധാരാളം നല്ല ധാന്യവും 
പുതിയ വീഞ്ഞും അപ്പവും മുന്തിരിത്തോ 

കളും ഉണ്ടായിരിക്കും.” 

18ററിസ്കീയാവ്‌ നിങ്ങള്‍ക്കു ദുരിതങ്ങ 
ളുണ്ടാക്കാന്‍ ഇടകൊടുക്കരുത്‌. അവന്‍ പറ 
യുന്നു, “യഹോവ നമ്മെ രക്ഷിക്കും.” 
പക്ഷേ ഞാന്‍ നിങ്ങളോടു ചോദിക്കുന്നു, 
മറ്റേതെങ്കിലും ഒരു രാജ്യത്തെ അവരുടെ 
ദൈവം അശ്ലൂരി൯െറ രാജാവില്‍നിന്നും 
രക്ഷിച്ചിട്ടുണ്ടോ? ഇല്ല! 1?ഹമാത്തിന്‍െറയും 
അര്‍പ്പാദിന്‍െറയും ദേവന്മാരെവിടെ? 
അവര്‍ തോല്ലിക്കപ്പെട്ടു! സെഫര്‍വ്വയീമി 
നെറ ദേവന്മാരെവിടെ? അവര്‍ തോല്ലിക്ക 
പ്പെട്ടു. അവന്‍ ശമര്യയെ എന്‍െറ ശക്തി 
യില്‍നിന്നും രക്ഷിച്ചോ? ഇല്ല! 22അന്ൃയദേശ 
ങ്ങളിലെ ഏതെങ്കിലും ദൈവം തങ്ങളുടെ 

















685 


രാജ്യത്തെ എന്നില്‍നിന്നും രക്ഷിച്ചിട്ടു 
ണ്ടോ? ഇല്ല! യഹോവയ്ക്കു യെരൂശലേമി 
നെ എന്നില്‍നിന്നും രക്ഷിക്കാന്‍ കഴിയു 


മോ? ഇല്ല!” 


മഎന്നാല്‍ യെരൂശലേമിലെ ജനം വളരെ 
ശാന്തരായിരുന്നു. ഹിസ്കീയാരാജാവ്‌ അവ 
ര്‍ക്ക്‌ ഒരു കല്പന നല്‍കിയിരുന്നതിനാല്‍ സേനാ 
പതിയോട്‌ അവര്‍ ഒരൊറ്റവാക്കും ഉരിയാടി 
യില്ല. ഹിസ്കീയാവു പറഞ്ഞു, “അവനോട്‌ 
ഒന്നും പറയരുത്‌.” 

22അനന്തരം കൊട്ടാരം വിചാരിപ്പുകാരനും 
ഹില്‍ക്കീയാവിന്‍െറ പുത്രനുമായ എല്യാക്കീമും 
രാജകീയ കാര്യദര്‍ശിയായ ശെബ്നയും രേഖ 
കള്‍ സൂക്ഷിക്കുന്നവനും ആസാഫിനന്‍െറ പുത്ര 
നുമായ യോവാഹും ഹിസ്കീയാവിന്‍െറ അടു 
ത്തേക്കു പോയി. വ്യസനം കാണിക്കാന്‍ അവ 
രുടെ വസ്ത്രങ്ങള്‍ കീറിയിരുന്നു. അശ്ശലൂരിനെറ 
സേനാപതി പറഞ്ഞ കാര്യങ്ങളെല്ലാം അവര്‍ 
ഹിസ്കീയാവിനോടു പറഞ്ഞു. 


ഹിസ്കീയാവ്‌ ദൈവത്തോടു 
സഹായം ചോദിക്കുന്നു 

ഹിസ്കീയാരാജാവ്‌ അതെല്ലാം ശ്രദ്ധിച്ചു 
3 കേട്ടു. അനന്തരം അദ്ദേഹം തന്‍െറ മന 
സ്താപം പ്രകടിപ്പിക്കാന്‍ വസ്ത്രങ്ങള്‍ വലി 
ച്ചുകീറി. പിന്നെ, ദു:ഖത്തിന്‍െറ വസ്ത്രങ്ങളും 
ധരിച്ച്‌ യഹോവയുടെ ആലയത്തിലേക്കു 
പോയി. കൊട്ടാരം വിചാരിപ്പുകാരനായ 
എല്യാക്കീമിനെയും രാജകീയ കാര്യദര്‍ശി 
യായ ശെബ്നയ്യെയും പുരോഹിതരില്‍ മൂപ്പ 
ന്മാരെയും ഹിസ്കീയാരാജാവ്‌ ആമോസിനന്‍െറ 
പുത്രനും പ്രവാചകനുമായ യെശയ്യാവിന്‍െറ 
യടുത്തേക്കയച്ചു. തങ്ങള്‍ ദു:ഖിതരും മനസ്താ 
പപ്പെട്ടവരുമാണെന്നു കാണിക്കുന്നതായിരുന്നു 

അവര്‍ ധരിച്ചിരുന്ന വസ്ത്രങ്ങള്‍. 
അവര്‍ യെശയ്യാവിനോടു പറഞ്ഞു, “ഇന്ന്‌ 
ദുഃഖത്തിന്‍െറയും കഷ്ടതയുടെയും ദിവസമാ 
ണെന്ന്‌ ഹിസ്കീയാരാജാവ്‌ കല്ലിച്ചിരിക്കുന്നു. 
ഇത്‌ അതീവവ്യസനകരമായൊരു ദിനമായിരി 
ക്കും. ജനിക്കാറായ കുഞ്ഞിന്‌ അമ്മയുടെ വയറ്റി 
ല്‍നിന്നും പുറത്തേക്കു വരാന്‍ ആരോഗ്യമില്ലാ 
തിരിക്കുന്ന ദിവസം പോലെയൊന്നായിരിക്കു 
മിത്‌. 4ആ സേനാപതിയുടെ യജമാനന്‍, അശ്ലൂ 
രിലെരാജാവ്‌, ജീവിക്കുന്ന ദൈവത്തെ ദുഷിച്ചു 
പറയാന്‍ അയാളെ അയച്ചിരിക്കുന്നു. നിന്‍െറ 
ദൈവമാകുന്ന യഹോവ അക്കാര്യങ്ങളെല്ലാം 
കേട്ടേക്കാം. ശത്രു തെറ്റുകാരനെന്ന്‌ യഹോവ 
തെളിയിച്ചേക്കാം! അതിനാല്‍ ഇപ്പോഴും ജീവി 

ക്കുന്നവര്‍ക്കായി പ്രാര്‍ത്ഥിക്കുക. 
ട്‌ ഹിസ്കീയാവിന്‍റെറ ഉദ്യോഗസ്ഥന്മാര്‍ യെ 
ശയ്യാവിന്‍െറ അടുത്തേക്കു പോയി. യെശയ്യാ 
വ്‌ അവരോടു പറഞ്ഞു, “നിങ്ങളുടെ യജമാന 
നായ ഹിസ്കീയാവിന്‌ ഈ സന്ദേശം നല്‍കുക: 
യഹോവ പറയുന്നു, “സേനാപതികളില്‍ 
നിന്നും നിങ്ങള്‍ കേട്ട കാര്യങ്ങളോര്‍ത്ത്‌ ഭയപ്പെ 
ടേണ്ടതില്ല! അശ്ശൂരിലെ രാജാവിന്‍െറ ആ “ദൂത 
ന്മാര്‍” എനിക്കെതിരെ പറഞ്ഞ തിന്മ കലര്‍ന്ന 
വാക്കുകള്‍ വിശ്വസിക്കരുത്‌. "ഇതാ, അശ്ശൂരി 
നെതിരെ ഞാനൊരാത്മാവിനെ അയയ്ക്കും. 
തന്‍െറ രാജ്യത്തിനുണ്ടാകാ൯ പോകുന്ന വിപ 
ത്തിനെപ്പറ്റി അശ്ശൂരിന്‍െറ രാജാവിന്‌ ഒരപക 
ടത്തിന്‍്റെ വിവരണം ലഭിക്കും. അതിനാല്‍ 
അയാള്‍ സ്വരാജ്യത്തേക്കു മടങ്ങിപ്പോകും. 





യെശയ്യാവ്‌ 36:21-37:19 


അന്ന്‌ ഞാനവനെ ഒരു വാളുകൊണ്ട്‌ അവന്‍െറ 
രാജ്യത്തുവച്ച്‌ വധിക്കും.” 


അശ്ശൂരിന്‍്റെ സൈന്യം യെരൂശലേം വിടുന്നു 

8 %ആശ്ശൂരിനെറ രാജാവിന്‌ ഒരു വര്‍ത്തമാനം 
കിട്ടി. അതില്‍ ഇങ്ങനെ പറഞ്ഞിരുന്നു, 
“എത്യോപ്യയിലെ രാജാവായ തിര്‍ഹാക്കാ 
നിനക്കെതിരെ യുദ്ധത്തിനു വരുന്നു.” അതി 
നാല്‍ അശ്ശൂരിനന്‍െറ രാജാവ്‌ ലാഖീശില്‍നിന്നും 
ലിബ്നയിലേക്കു പോയി. ഇതുകേട്ട സേനാ 
പതി അശ്ശൂരിന്‍െറ രാജാവ്‌ യുദ്ധം ചെയ്യുക 
യായിരുന്ന ലിബ്നയിലേക്കു പോയി. അയാള്‍ 
ഹിസ്കീയാരാജാവിനു ദൂതന്മാരെ അയച്ചു. 
അയാള്‍ പറഞ്ഞു, 1%“ഹിസ്കീയാരാജാവി 
നോട്‌, യെഹൂദയിലെ രാജാവിനോടു ഇങ്ങനെ 
പറയുക: 





നീ ആശ്രയിക്കുന്ന ദൈവം നിന്നെ 
വിഡ്ഡിയാക്കാനിടയാക്കരുത്. “യെരൂശ 
ലേം അശ്ശൂര്‍രാജാവിനാല്‍ തോല്ലിക്കപ്പെ 
ടാന്‍ ദൈവം അനുവദിക്കുകയില്ല.” എന്നു 
പറയരുത്‌. 

1അശ്ശൂരിനന്‍െറ രാജാക്കന്മാര്‍ മറ്റു രാജ്യങ്ങ 
ളോടു ചെയ്തിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി നീ 
കേട്ടിരിക്കും! അവര്‍ അവരെ പൂര്‍ണ്ണമായും 
തകര്‍ത്തു! നിങ്ങള്‍ രക്ഷപ്പെടുമോ? ഇല്ല! 
12അവരുടെ ദേവന്മാര്‍ അവരെ രക്ഷിച്ചോ? 
ഇല്ല! എനെറെ പൂര്‍വ്വികര്‍ അവരെ മൂഴുവന്‍ 
നശിപ്പിച്ചു. ഗോസാനെയും ഹാരാനെയും 
രേസെഫിനെയും തെലസ്റസ്റാരില്‍ വസിക്കു 
ന്ന ഏദേന്‍൯കാരെയും അവര്‍ നശിപ്പിച്ചു. 
1്ഹമാത്തിലെ രാജാവെവിടെ? അര്‍പ്പാദി 
ലെ രാജാവ്‌? സെഫര്‍വ്വയീം നഗരത്തിലെ 
രാജാവ്‌? ഹേനയിലെയും ഇവ്വയിലെയും 
രാജാവ്‌? അവരെല്ലാം ഇല്ലാതായി! അവ 
രെല്ലാം നശിപ്പിക്കപ്പെട്ടു! 

















ഹിസ്കീയാവ്‌ ദൈവത്തോടു 
പ്രാര്‍ത്ഥിക്കുന്നു 

്ദൂതന്മാരില്‍നിന്നും കത്തുകള്‍ വാങ്ങി 
ഹിസ്കീയാവ്‌ വായിച്ചു. അനന്തരം ഹിസ്കീ 
യാവ്‌ യഹോവയുടെ ആലയത്തിലേക്കു 
പോയി. ഹിസ്കീയാവ്‌ കത്തുകള്‍ തുറന്ന്‌ 
യഹോവയുടെ സവിധത്തില്‍ വച്ചു. ഹിസ്‌ 
കീയാവ്‌ യഹോവയോടു പ്രാര്‍ത്ഥിക്കാന്‍ 
തുടങ്ങി. 


16സര്‍വ്വശക്തനായ യഹോവേ, യിസ്്രാ 
യേലിന്‍െറ ദൈവമേ, കെരുബുമാലാഖമാ 
ര്‍ക്കുമേല്‍ നീ രാജാവായി ഇരിക്കുന്നു. ഭൂമി 
യിലെ സകല രാഷ്ട്രങ്ങളെയും ഭരിക്കുന്ന 
നീ മാത്രമാണ്‌ ദൈവം. സ്വര്‍ഗ്ഗത്തെയും 
ഭൂമിയെയും സൃഷ്ടിച്ചവനേ! 17യഹോവേ, 
ദയവായി എന്‍െറ വാക്കുകള്‍ കേട്ടാലും. 
യഹോവേ, നിന്‍െറ കണ്ണുകള്‍ തുറന്ന്‌ ഈ 
സന്ദേശം നോക്കിയാലും. ജീവിക്കുന്ന ദൈ 
വമാകുന്ന അങ്ങയെ അപമാനിക്കാന്‍ സന്‍ 
ഹേരീബ്‌ അയച്ച സന്ദേശം കേട്ടാലും! 

1$അതു സത്യമാണു യഹോവേ! അശ്ശൂ 
രിന്‍െറെ രാജാക്കന്മാര്‍ ആ രാഷ്ട്രങ്ങളെ മുഴു 
വനും തകര്‍ത്തു! 19അശ്ലൂരിനെറ രാജാക്ക 
ന്മാര്‍ ആ രാഷ്ട്രങ്ങളുടെ ദേവന്മാരെ 
അഗ്നിക്കിരയാക്കി. പക്ഷേ അവ യഥാര്‍ 
ത്ഥ ദേവന്മാരായിരുന്നില്ല. അവ തടിയി 





യെശയ്യാവ്‌ 37:20-38 


ലും കല്ലിലും മനുഷ്യര്‍ കൊത്തിയുണ്ടാ 
ക്കിയ വെറും പ്രതിമകള്‍ മാത്രമായിരുന്നു. 
അതിനാലാണ്‌ അശ്ലൂരിനെറ രാജാക്കന്മാര്‍ 
ക്ക്‌ അവരെ നശിപ്പിക്കാന്‍ സാധിച്ചത്‌. 
24എന്നാല്‍ നീയാകുന്നു യഹോവയെന്നും 
നീയാകുന്നു ഏകദൈവമെന്നും മറ്റുള്ള 
രാഷ്ട്രങ്ങളറിയും. അതിനാല്‍ ആഅശ്ലൂരിനെറ 
രാജാവില്‍നിന്നും ഞങ്ങളെ ദയവായി 
രക്ഷിച്ചാലും. അപ്പോള്‍, നീയാണ്‌ യഹോ 
വ എന്നും നീയാണ്‌ ഏകദൈവമെന്നും 
മറ്റു രാഷ്ട്രങ്ങള്‍ അറിയും. 





ഹിസ്കീയാവിനുള്ള ദൈവത്തിന്‍െറ ഉത്തരം 

21അനന്തരം ആമോസിനന്‍െറ പുത്രനായ യെ 
ശയ്യാവ്‌, ഹിസ്കീയാവിന്‌ ഈ സന്ദേശമയച്ചു. 
യെശയ്യാവു പറഞ്ഞു, “യിസ്രായേലിന്‍റെ ദൈ 
വമായ യഹോവ പറയുന്നു, “അശ്ശൂരിന്‍റെറ 
രാജാവായ സ൯ന്‍ഹേരീബിനന്‍െറ സന്ദേശത്തെ 
പ്പറ്റി നീയെന്നോടു പ്രാര്‍ത്ഥിച്ചു. ഞാന്‍ 
നിന്നെ ശ്രവിച്ചിരിക്കുന്നു.” 2സന്‍ഹേരീബിനെ 
പ്പറ്റിയുള്ള യഹോവയുടെ സന്ദേശം ഇതാ 
കുന്നു: 

“അശ്ശൂരിലെ രാജാവേ, സീയോനി(യെരൂശ 
ലേം)ന്‍െറെ കന്യകാപുത്രി നിന്നെ പ്രമാണി 
യായി കരുതുന്നില്ല. യെരുശലേംപുൂത്രി നിന്നെ 
പരിഹസിക്കുന്നു. 

പക്ഷേ, ആരെയാണു നീ പരിഹസിക്കുക 
യും ആക്ഷേപിക്കുകയും ചെയ്തത്‌? ആര്‍ക്കെ 
തിരെയാണു നീ സംസാരിച്ചത്‌? യിസ്രായേ 
ലിന്‍െറ പരിശുദ്ധനെതിരായിരുന്നു നീ! അവ 
നെക്കാള്‍ ശ്രേഷ്ഠനെന്ന്‌ നീ സ്വയം നടിച്ചു! 

24എനന്‍്റ യജമാനനായ യഹോവയെ അപ 
മാനിക്കാന്‍ നീ ഉദ്യോഗസ്ഥന്മാരെ അയച്ചു. 
നീ പറഞ്ഞു, “ഞാന്‍ അതിശക്തനാകുന്നു! 
എനിക്കു വളരെ വളരെ തേരുകളുണ്ട്‌. എന്‍െറ 
ശക്തിയാല്‍ ലെബാനോനെ ഞാന്‍ തോല്ലിച്ചു. 
ലെബാനോന്‍െറ കൊടുമുടികളില്‍ ഞാന്‍ 
കയറി. ലെബാനോനിലെ മുഴുവന്‍ മരങ്ങളും 
(സൈന്യം) ഞാന്‍ മുറിച്ചു. പര്‍വ്വതങ്ങളുടെ 
അത്യുന്നതിയിലും വനത്തിന്‍െറ അന്തര്‍ഭാഗ 
ത്തുമായിരുന്നു ഞാന്‍. 

പുതിയ സ്ഥലങ്ങളില്‍ ഞാന്‍ കിണറുകള്‍ 
കുഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്തു. 
ഈജിപ്തിലെ നദികള്‍ ഞാന്‍ വറ്റിക്കുകയും 
ആ രാജ്യത്തിലൂടെ നടക്കുകയും ചെയ്തു.” 

2അതാണു നീ പറഞ്ഞത്‌. പക്ഷേ ഞാന്‍ 
പറഞ്ഞതു നീ കേട്ടിരുന്നില്ല? “ഇതു ഞാന്‍ 
(ദൈവം) വളരെ പണ്ട്‌ ആലോചിച്ചിരുന്നു. 
പുരാതനകാലത്തുതന്നെ ഞാനതാലോചിച്ചു. 
ഇപ്പോള്‍ ഞാനത്‌ യ്ഥാര്‍ത്ഥയമാക്കുകയും 
ചെയ്തു. ശക്തമായ നഗരങ്ങളെ ഇടിച്ചു നിര 
ത്തി കല്‍ക്കൂനകളാക്കിമാറ്റാ൯ നിന്നെ ഞാനനു 
വദിച്ചു. 

27നഗരങ്ങളിലെ ജനങ്ങള്‍ക്ക്‌ ശക്തിയില്ലായി 
രുന്നു. അവര്‍ ഭയന്നവരും ആശയക്കുഴപ്പമുണ്ടാ 
യവരുമായിരുന്നു. വയലിലെ ചെടികളും 
പുല്ലും പോലെ അവര്‍ മുറിയ്ക്കപ്പെടാറായി 
രുന്നു. വീടിന്‍െറ മേല്‍ക്കൂരയില്‍ കിളിര്‍ത്ത്‌ 
പൊക്കത്തില്‍ വളരാതെ കരിഞ്ഞുപോകുന്ന 
പുല്ലുകളെപ്പോലെയാണവര്‍. 

നിന്‍െറ യുദ്ധങ്ങളെപ്പറ്റിയൊക്കെ എനിക്ക 
റിയാം. നീ വിശ്രമിച്ചതെപ്പോഴെന്നെനിക്കറി 
യാം നീ യുദ്ധത്തിനിറങ്ങിയത്‌ എപ്പോഴെന്നെ 
നിക്കറിയാം. നീ യുദ്ധത്തില്‍നിന്നും തിരിച്ചെ 




















686 


ത്തിയത്‌ എപ്പോഴെന്നെനിക്കറിയാം. എന്നോടു 
നീ കോപിച്ചതെപ്പോഴെന്നും എനിക്കറിയാം. 
29അതെ, നീ എന്നോടു കോപിച്ചിരുന്നു. 
നിന്‍െറ അഹങ്കാരം കലര്‍ന്ന അധിക്ഷേപങ്ങള്‍ 
ഞാന്‍ കേട്ടു. അതിനാല്‍ നിനക്കു ഞാന്‍ മൂക്കു 
കയറിടും. നിന്‍െറ വായില്‍ ഞാന്‍ കടിഞ്ഞാ 
ണിടും. പിന്നെ, നിന്നെ ഞാന്‍ തിരിച്ച്‌ നീ 
വന്ന വഴിയേതന്നെ തിരിച്ചുകൊണ്ടു പോകും.” 


ഹിസ്കീയാവിനുള്ള യഹോ 
വയുടെ സന്ദേശം 

30അനന്തരം യഹോവ ഹിസ്കീയാവിനോടു 
പറഞ്ഞു, “ഈ വാക്കുകള്‍ ശരിയാണെന്നതിന്‌ 
നിനക്കു ഞാ൯ ഒരു അടയാളം നല്‍കും. നിനക്കു 
വിത്തു നടാന്‍ കഴിഞ്ഞിരുന്നില്ല. അതിനാല്‍ 
ഇക്കൊല്ലം, കഴിഞ്ഞ കൊല്ലത്തെ വിളവില്‍നി 
ന്നും കാടുപോലെ കിളിര്‍ത്ത ചെടികളില്‍ 
നിന്നും നിനക്കു ധാന്യം ലഭിക്കും. പക്ഷേ മൂന്നു 
കൊല്ലത്തിനുള്ളില്‍ നീ നട്ട ധാന്യം മുഴുവനും 
തിന്നും. ആ വിള നീ കൊയ്യുകയും സമൃദ്ധമായി 
ആഹാരമുണ്ടാവുകയും ചെയ്യും. മുന്തിരിവള്ളി 
കള്‍ നട്ട്‌ നീ അതിന്‍െറ പഴം തിന്നും. 

31“യെഹൂദയുടെ കുടുംബത്തില്‍ രക്ഷപ്പെട്ട്‌ 
അവശേഷിക്കുന്നവരും ജീവനോടെ അവശേഷി 
ക്കുന്നവരും വളരാന്‍ തുടങ്ങും. അവര്‍ ആഴത്തി 
ലേക്കു വേരോടിച്ച്‌ ഭൂമിക്കുമുകളില്‍ ഫലമുണ്ടാ 
ക്കുന്ന ചെടികളെപ്പോലെയായിരിക്കും. 32എന്തു 
കൊണ്ടെന്നാല്‍, ഏതാനും ചിലര്‍ ജീവനോടെ 
അവശേഷിക്കും. അവര്‍ യെരൂശലേമില്‍നിന്നും 
പുറത്തു പോകും. അവശേഷിക്കുന്നവര്‍ 
സീയോന്‍ പര്‍വ്വതത്തില്‍നിന്നും വരും. സര്‍വ്വ 
ശക്തനായ യഹോവയുടെ ശക്തമായ സ്നേ 
ഹം ഇതു ചെയ്യും.” 

33അതിനാല്‍ അശ്ശൂര്‍രാജാവിനെപ്പറ്റി യഹോ 
വ ഇങ്ങനെ പറയുന്നു: 

“അവന്‍ ഈ നഗരത്തിലേക്കു വരില്ല. ഈ 
നഗരത്തിനു നേര്‍ക്കവന്‍ ഒരമ്പുപോലും അയ 
യ്ക്കില്ല. തന്‍റ കവചങ്ങള്‍ അവന്‍ ഈ 
നഗരത്തിലേക്കു കൊണ്ടുവരില്ല. ഈ നഗരദൂര്‍ 
ഗുത്തെ ആക്രമിക്കാന്‍ അവന്‍ ചെളികൊണ്ട്‌ 
കുന്നുകൂട്ടുകയില്ല. 

വന്ന വഴിയേതന്നെ അവന്‍ മടങ്ങും. ഈ 
നഗരത്തിലേക്ക്‌ അവന്‍ വരികയില്ല. യഹോവ 
യാണിതു പറയുന്നത്‌! 

3ഈ നഗരത്തെ ഞാന്‍ കാത്തു രക്ഷിക്കും. 
എനിക്കും എന്‍െറ ദാസനായ ദാവീദിനും 
വേണ്ടി ഞാനിതു ചെയ്യും.” 

36ആ രാത്രിയില്‍ യഹോവയുടെ ദൂതന്‍ ഇറ 
ങ്ങിച്ചെന്ന്‌ ഒരുലക്ഷത്തിയെണ്‍പത്തയ്യായിരം 
അശ്ശൂര്‍ഭടന്മാരെ വധിച്ചു. ജനം പ്രഭാതത്തില്‍ 
ഉണര്‍ന്നെണീറ്റപ്പോള്‍ തങ്ങള്‍ക്കു ചുറ്റിലും മൃത 
ദേഹങ്ങള്‍ ചിതറിക്കിടക്കുന്നതാണു കണ്ടത്‌. 
37അതിനാല്‍ അശ്ശൂരിന്‍്റെ രാജാവായ സന്‍ഹേ 
രീബ്‌ നീനവേയിലേക്കു മടങ്ങി അവിടെ താമ 
സിച്ചു. 

38ഒരുനാള്‍, സ൯ന്‍ഹേരീബ്‌ തന്‍െറ ദൈവമായ 
നിസ്ര്രോക്കിനെ അവന്‍െറ ആലയത്തില്‍ ആരാ 
ധിക്കുകയായിരുന്നു. അപ്പോള്‍ അവന്‍െറ രണ്ടു 
പുത്രന്മാരായ അദ്രാമ്മേലെക്കും ശരേസെരും 
ഒരു വാളുകൊണ്ട്‌ അവനെ വധിച്ചു. അനന്തരം 
ആ പുത്രന്മാര്‍ അരാരാത്തിലേക്കു പാലായനം 
ചെയ്തു. അതിനാല്‍ സന്‍ഹേരീബിനന്‍െറ പുത്ര 
നായ ഏസര്‍ഹദ്ദോന്‍ അശ്ശൂരിന്‍്റെ പുതിയ 
രാജാവായി. 























687 


ഹിസ്‌കീയാവിന്‍ററ രോഗാവസ്ഥ 
അന്ന്‌ ഹിസ്കീയാവ്‌ രോഗിയാകുകയും 

38 ഏതാണ്ട്‌ മരണത്തോടടുക്കുകയും ചെ 
യ്തു. ആമോസിന്‍റെറ പുത്രനായ യെശയ്യാപ്ര 
വാചകന്‍൯ അദ്ദേഹത്തെ കാണാനായി പോയി. 
യെശയ്യാവ്‌ രാജാവിനോടു പറഞ്ഞു, “അങ്ങ 
യോടു ഇക്കാര്യങ്ങള്‍ പറയാന്‍ യഹോവ 
എന്നെ ഏല്ലിചിരിക്കുന്നു: “നീ താമസിയാതെ 
മരിക്കും. അതിനാല്‍ നീ മരിക്കുമ്പോള്‍ എന്തു 
ചെയ്യണമെന്ന്‌ നിന്‍െറ കുടുംബാംഗങ്ങളോടു 
പറയുക. നീ വീണ്ടും സുഖപ്പെടുകയില്ല.” 

2ആലയത്തിന്‍െറ നേര്‍ക്കുള്ള ചുമരിലേക്കു 
മുഖം തിരിച്ച്‌ ഹിസ്കീയാവ്‌ പ്രാര്‍ത്ഥിക്കാന്‍ 
തുടങ്ങി. അദ്ദേഹം പറഞ്ഞു: യഹോവേ, പൂര്‍ 
ണൂമനസ്സോടെ നിന്നെ ഞാന്‍ സേവിച്ചിരുന്നു 
വെന്ന്‌ ഓര്‍മ്മിച്ചാലും. നിന്‍റെ ദൃഷ്ടിയില്‍ 
നന്മയുള്ളതു മാത്രം ഞാന്‍ ചെയ്തു.” അനന്തരം 
ഹിസ്കീയാവ്‌ വല്ലാതെ കരഞ്ഞു. 

4യെശയ്യാവിന്‌ യഹോവയില്‍നിന്നും ഈ 
സന്ദേശം ലഭിച്ചു: 5“ഹിസ്കീയാവിന്‍െറ അടു 
ത്തു ചെന്ന്‌ നിന്‍െറ പൂര്‍വ്വികനായ ദാവീദി 
ന്‍െറ ദൈവമാകുന്ന യഹോവ അവനോടു 
പറയുന്നതായി പറയുക, “ഞാന്‍ നിന്‍െറ പ്രാര്‍ 
ത്ഥന കേള്‍ക്കുകയും നിന്‍െറ കണ്ണുനീര്‍കാണു 
കയും ചെയ്തു. നിനക്കു ഞാ൯ പതിനഞ്ചു 
വര്‍ഷത്തേക്കു കൂടി ആയുസ്സു നീട്ടിത്തരും. നി 
ന്നെയും ഈ നഗരത്തെയും ഞാന്‍ ആഅശ്ലൂരിനെറ 
രാജാവിന്‍റെ കൈയില്‍നിന്നും രക്ഷിക്കും. ഈ 
നഗരത്തെ ഞാന്‍ സംരക്ഷിക്കും. എന്നാല്‍ 
ഹിസ്കീയാവ്‌ യെശയ്യാവിനോടു ചോദിച്ചു, 
“ഞാന്‍ സുഖപ്പെടുമെന്നതിന്‌ യഹോവ എന്ത്‌ 
അടയാളമാണു നല്‍കുന്നത്‌? എനിക്കു യഹോ 
വയുടെ ആലയത്തിലേക്കു പോകാന്‍ കഴിയു 
മെന്നതിന്‌ എന്താണു തെളിവ്‌?” 

















യെശയ്യാവ്‌ 38:1-39:2 


കള്‍ കടിച്ചു പൊട്ടിക്കുമ്പോലെ എന്‍െറ പ്രതീ 
ക്ഷകള്‍ തകര്‍ക്കപ്പെട്ടു. എന്‍െറ ഹ്രസ്വജീവിതം 
നീ വേഗം അവസാനിപ്പിച്ചു! 

14മാടപ്പിറാവിനെപ്പോലെ ഞാന്‍ കരഞ്ഞു. 
ഒരു പക്ഷിയെപ്പോലെ ഞാന്‍ കരഞ്ഞു. എനെറെ 
കണ്ണുകള്‍ ക്ഷീണിതമായി. പക്ഷേ ഞാന്‍ തുട 
ര്‍ന്നും സ്വര്‍ഗ്ഗത്തിലേക്കു നോക്കി. എന്‍െറ യജ 
മാനനേ, ഞാന്‍ വളരെ ദു:ഖിതനായിരിക്കുന്നു. 
എന്നെ സഹായിക്കുമെന്നു വാഗ്ദാനം 
ചെയ്താലും.” 

1 എനിക്കെന്തു പറയാന്‍ കഴിയും? എന്തു 
സംഭവിക്കുമെന്ന്‌ എന്‍െറ യജമാനന്‍ എന്നോടു 
പറഞ്ഞു. എന്‍റെ യജമാനന്‍ അതു നടപ്പിലാ 
ക്കുകയും ചെയ്യും. എനിക്കെന്റെ മനസ്സില്‍ 
ഈ കുഴപ്പങ്ങളുണ്ടായിരിക്കുന്നു. അതിനാലി 

ാള്‍ ഞാനെനന്‍െറ ജീവിതത്തില്‍ മുഴുവനും 
വിനയവാനായിരിക്കും. 

16൭നന്‍െറെ യജമാനനേ, ഈ ദുരിതകാലം ഉപ 
യോഗിച്ച്‌ എന്‍െറ ആത്മാവിനെ പുനര്‍ജ്ജീവി 
പ്പിക്കു. എന്‍െറ ആത്മാവിനെ ശക്തവും ആരോ 
ഗൃമുള്ളതുമാകാന്‍ സഹായിച്ചാലും. സൂഖഒ 
ടാന്‍ എന്നെ സഹായിച്ചാലും! വീണ്ടും ജീവ 
ഓന്‍ എന്നെ സഹായിച്ചാലും! 

17ഇതാ! എന്‍െറ ദുരിതങ്ങള്‍ പോയിരിക്കുന്നു! 
ഇപ്പോള്‍ എനിക്കു സമാധാനമുണ്ടായിരിക്കു 
ന്നു. എന്നെ നീ വളരെ സ്നേഹിക്കുന്നു. ഞാന്‍ 
കല്ലറയില്‍ ചീഞ്ഞുപോകാന്‍ നീ ഇടയാക്ക 
യില്ല. എന്‍െറ പാപങ്ങളെല്ലാം നീ പൊറുത്തി 
രിക്കുന്നു. എനെറെ പാപങ്ങള്‍ നീ ദൂരെയെ 
റിഞ്ഞു. 

8തരിച്ചവര്‍ നിന്നെ വാഴ്ത്തിപ്പാടുന്നില്ല. 
ശിയോളിലുള്ളവര്‍ നിന്നെ വാഴ്ത്തിപ്പാടു 
ന്നില്ല. നീ രക്ഷിക്കുമെന്നു മരിച്ചുപോയവര്‍ 
കരുതുന്നില്ല. അവര്‍ നിലത്തെ ഒരു കുഴിയി 























"താന്‍ പറയുന്ന കാര്യങ്ങള്‍ അവന്‍ നടപ്പി 
ലാക്കുമെന്നതിന്‌ യഹോവയില്‍നിന്നുള്ള അട 
യാളം ഇതാണ്‌: 8“ഇതാ, ആഹാസ്ധസിന്‍െറ പടവു 
കളിലെ നിഴലുകളെ ഞാന്‍ പത്തുപടവ്‌ പിറ 
കോട്ടാക്കും. സൂര്യന്‍െറ നിഴല്‍ പത്തു പടി 
പിന്നോട്ടു പോയിരിക്കുന്നു.” അപ്പോള്‍ യെശ 
യാവ ഹിസ്കീയാവിനോടു പറഞ്ഞു, “അത്തി 
ക്കായകള്‍ പൊടിച്ച്‌ കുഴമ്പുണ്ടാക്കി അത്‌ 
നിന്‍െറ മുറിവില്‍ പുരട്ടുക. അപ്പോള്‍ നിനക്കു 
സുഖപ്പെടും. 

തന്‍റ രോഗം മാറിയപ്പോള്‍ ഹിസ്കീയാവ്‌ 
അയച്ച കത്ത്‌ ഇതാണ്‌: 

10വാര്‍ദ്ധക്യം വരെ ഞാന്‍ ജീവിക്കുമെന്നു 
ഞാന്‍ സ്വയം പറഞ്ഞു. പക്ഷേ ശിയോളിന്‍െറ 
കവാടത്തിലൂടെ ഞാന്‍ കടന്നുപോകേണ്ട സമ 
യമായി. ഇനി ഞാനെന്‍റെ കാലം മുഴുവന്‍ 
അവിടെ ചെലവഴിക്കും. 

1അതിനാല്‍ ഞാന്‍ പറഞ്ഞു, “ജീവനുള്ളവ 
രുടെ ലോകത്തില്‍ വച്ച്‌ ഞാനിനി യഹോവ 
യായ യാഹിനെ കാണുകയില്ല. ഭൂമിയില്‍ 
വസിക്കുന്ന മനുഷ്യരെ ഞാന്‍ ഇനി കാണുക 
യില്ല. 

12 എന്‍െറ വസതി, എന്‍െറ ഇടയനന്‍െറ കൂടാ 
രം, വലിച്ചു നിലത്തിട്ട്‌ എന്നില്‍ നിന്ന്‌ എടുക്ക 
പ്പെട്ടു. തറിയില്‍നിന്നും ചുരുട്ടി മുറിച്ചെടുത്ത 
തുണിപോലെ എന്‍െറ ജീവിതം അവസാന 
ത്തിങ്കല്‍ എത്തി. എന്‍െറ ഹ്രസ്വജീവിതം അങ്ങ്‌ 
വേഗം അവസാനിപ്പിച്ചു! 

ദരാത്രി മുഴുവനും ഞാനൊരു സിംഹത്തെ 
പ്പോലെ നിലവിളിച്ചു. പക്ഷേ സിംഹം എല്ലു 

















ലേക്കു പോകുന്നു. പിന്നെയവര്‍ മിണ്ടുന്നതേ 
യില്ല. 

“എന്നെ ലെ ഇന്നു ജീവിച്ചിരിക്കുന്ന മനു 
ഷ്യരാണ്‌ നിന്നെ വാഴ്ത്തുന്നത്‌. നീ ആശ്രയി 
ക്കാവുന്നവനെന്ന്‌ പിതാവ്‌ തന്‍െറ മക്കളോടു 
പറയണം. 

20അതിനാല്‍ ഞാന്‍ പറയുന്നു: “യഹോവ 
എന്നെ രക്ഷിച്ചു. അതിനാല്‍ ഞങ്ങള്‍ ജീവിത 
കാലം മുഴുവന്‍ യഹോവയുടെ ആലയത്തില്‍ 
ഗാനങ്ങള്‍ പാടിയിരിക്കും.” 





ബാബിലോണില്‍നിന്നുള്ള ദൂതന്മാര്‍ 
3 അന്ന്‌ ബലദാനന്‍െറ പുത്രനായ മെരോ 

ദക്ക്‌ ബലദാന്‍ ആയിരുന്നു ബാബിലോ 
ണിന്‍െറ രാജാവ്‌. മെരോദക്ക്‌ ഹിസ്കീയാരാ 
ജാവിന്‌ കത്തുകളും സമ്മാനങ്ങളും അയച്ചു. 
ഹിസ്കീയാവ്‌ രോഗം ബാധിച്ചു കിടപ്പിലാണ്‌ 
എന്നറിഞ്ഞതിനാലാണ്‌ അദ്ദേഹം ഇങ്ങനെ 
ചെയ്തത്‌. 2ഇത്‌ ഹിസ്കീയാവിനെ വളരെ 
സന്തോഷിപ്പിച്ചു. അതിനാല്‍ അദ്ദേഹം തന്‍െറ 
നിധിപ്പുരകളിലുള്ള വിലപിടിച്ച സകലതും 
ആ ദൂതന്മാരെ കാണിച്ചു. വെള്ളി, സ്വര്‍ണ്ണം, 
സുഗന്ധവ്യജ്ഞനങ്ങള്‍, വിലയേറിയ സുഗ 
ന്ധതൈലങ്ങള്‍ എന്നിവയൊക്കെ അദ്ദേഹം 
അവരെ കാണിച്ചു. യുദ്ധത്തിനുപയോഗിച്ചി 
രുന്ന വാളുകളും പരിചകളും ഹിസ്കീയാവ്‌ 
അവരെ കാണിച്ചു. താന്‍ സമ്പാദിച്ചതെല്ലാം 
അദ്ദേഹം അവരെ കാണിച്ചു. തന്‍െറ കൊട്ടാര 
ത്തിലും രാജ്യത്തിലുമുള്ളതെല്ലാം ഹിസ്കീ 
യാവ്‌ അവര്‍ക്കു കാണിച്ചുകൊടുത്തു. 

















യെശയ്യാവ്‌ 39:3-40:18 


3അനന്തരം പ്രവാചകനായ യെശയ്യാവ്‌ ഹി 
സ്കീയാരാജാവിന്‍െറ അടുത്തുചെന്ന്‌ അദ്ദേഹ 





688 


"യഹോവയില്‍നിന്നുള്ള ഒരു കാറ്റ്‌ പുല്ലില്‍ 
ആഞ്ഞടിക്കുന്നു. പുല്ല്‌ നശിക്കുകയും കാട്ടു 





ത്തോടു ചോദിച്ചു. “ഇവരെന്താണു പറയു 
ന്നത്‌? ഇവര്‍ എവിടെ നിന്നു വരുന്നവരാണ്‌?” 

ഹിസ്കീയാവു പറഞ്ഞു, “ഇവര്‍ ദൂരെയുള്ള 
ഒരു രാജ്യത്തുനിന്നും എന്നെ കാണുവാനായി 
വന്നവരാണ്‌! ബാബിലോണില്‍ നിന്നാണ്‌ 
ഇവര്‍ വന്നത്‌.” 

ദ്അതിനാല്‍ യെശയ്യാവ്‌ അദ്ദേഹത്തോടു 
ചോദിച്ചു, “അങ്ങയുടെ കൊട്ടാരത്തില്‍ അവ 
രെന്തൊക്കെയാണ്‌ കണ്ടത്‌?” ഹിസ്കീയാവു 
പറഞ്ഞു, “അവര്‍ എന്‍െറ കൊട്ടാരത്തിലുള്ള 
തെല്ലാം കണ്ടു. എന്‍െറ സമ്പത്തു മുഴുവന്‍ 
ഞാന്‍ അവരെ കാണിച്ചു.” 

ടഅപ്പോള്‍ യെശയ്യാവ്‌ ഹിസ്കീയാവിനോടു 
ഇങ്ങനെ പറഞ്ഞു, “സര്‍വ്വശക്തനായ യഹോ 
വയില്‍ നിന്നുള്ള വാക്കുകള്‍ കേള്‍ക്കുക. 
നിന്‍െറ കൊട്ടാരത്തിലുള്ളതും നിന്‍െറ പൂര്‍ 
വ്വികര്‍ സമ്പാദിച്ചതുമായ സകലതും ബാബി 
ലോണിലേക്കു കടത്തിക്കൊണ്ടുപോകുവാനു 
ള്ള സമയമടുത്തിരിക്കുന്നു. ഒന്നും അവശേഷി 
ക്കുകയില്ല!' സര്‍വ്വശക്തനായ യഹോവയാ 
ണിതു പറഞ്ഞത്‌. 7ബാബിലോണുകാര്‍ 
നിന്‍െറ സ്വന്തം മക്കളെ പിടിച്ചുകൊണ്ടുപോ 
കും. നിന്‍െറ മക്കള്‍ ബാബിലോണിലെ രാജാ 
വിന്‍റെ കൊട്ടാരത്തില്‍ ഷണ്ഡന്മാരായി പ്രവര്‍ 
ത്തിക്കും.” 

ടഹിസ്കീയാവ്‌ യെശയ്യാവിനോടു പറഞ്ഞു, 
“യഹോവയുടെ ഈ സന്ദേശം നല്ലതാകുന്നു.” 
(“ഞാന്‍ രാജാവായിരിക്കുമ്പോള്‍ യഥാര്‍ത്ഥ 
സമാധാനവും സുരക്ഷിതത്വവും ഉണ്ടാകും” 
എന്ന്‌ ഹിസ്കീയാവ്‌ സ്വയം കരുതിയതിനാ 
ലാണ്‌ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്‌.) 














യിസ്രായേലിന്‍െറ ശിക്ഷ 
അവസാനിക്കും 
40 നിങ്ങളുടെ ദൈവം പറയുന്നു, “എന്‍െറ 
ജനത്തെ ആശ്വസിപ്പിക്കുക, ആശ്വസി 

പ്പിക്കുക! 

യെരുശലേമിനോടു കാരുണ്യത്തോടെ 
സംസാരിക്കുക! യെരുശലേമിനോടു പറയുക, 
“നിന്‍െറ ശുശ്രൂഷാ കാലം അവസാനിച്ചു. 
നിന്‍െറ പാപങ്ങള്‍ക്കു നീ പ്രായശ്ചിത്തം 
ചെയ്തു കഴിഞ്ഞു” യെരുശലേമിന്‍െറ പാപ 
ങ്ങള്‍ക്ക്‌ യഹോവ അവളെ രണ്ടുതവണ 
ശിക്ഷിച്ചു കഴിഞ്ഞു. 

ദശദ്ധിക്കുക! ഇതാ ഒരുവന്‍ ആക്രോശിക്കു 
ന്നു! “മരുഭൂമിയില്‍ യഹോവയ്ക്കു വഴിയൊരു 
ക്കുവി൯! നമ്മുടെ ദൈവത്തിനായി മരൂഭൂമിയി 
ലെ വഴി നിരപ്പാക്കുക! 

4സര്‍വ്വതാഴ്വരകളും നിറയ്ക്കുക. എല്ലാ പര്‍ 
വൃതങ്ങളും കുന്നുകളും ഇടിച്ചു നിരത്തുക. 
വളഞ്ഞ വഴികള്‍ നേരെയാക്കുക. പരുക്കന്‍ 
നിലങ്ങള്‍ മിനുസപ്പെടുത്തുക. 

ടഅപ്പോള്‍ യഹോവയുടെ തേജസ്സ്‌ പ്രത്യക്ഷ 
മാകും. സര്‍വ്വജനവും ഒരുമിച്ചു യഹോവയുടെ 
തേജസ്സ്‌ കാണും. അതെ, യഹോവ സ്വയം 
പറഞ്ഞതാണിതെല്ലാം!” 

ഒരു ശബ്ദം പറഞ്ഞു, “സംസാരിക്കുവിന്‍ 
അതിനാല്‍ അയാള്‍ പറഞ്ഞു, “ഞാനെന്തു പറ 
യണം?” ശബ്ദം പറഞ്ഞു, “മനുഷ്യര്‍ എന്നെ 
ന്നേയ്ക്കും ജീവിയ്ക്കുന്നില്ല; അവരെല്ലാം പുല്ലു 
പോലെയാണ്‌. അവരുടെ നന്മ ഒരു കാട്ടുപൂ 
പോലെയാണ്‌. 














1” 





പൂവ്‌ നിലംപതിക്കുകയും ചെയ്യുന്നു.” അതെ, 
എല്ലാ മനുഷ്യരും പുല്ലുപോലെയാണ്‌. 

പുല്ല്‌ നശിക്കുകയും കാട്ടുപൂവ്‌ വീഴുകയും 
ചെയ്യുന്നു. പക്ഷേ നമ്മുടെ ദൈവത്തിന്‍െറ 
വാക്ക്‌ നിത്യമായിത്തുടരുന്നു. 





രക്ഷ: ദൈവത്തിന്‍െറ സുവാര്‍ത്ത 

9സീയോനേ, നിനക്കു പറയാനൊരു നല്ല 
വാര്‍ത്ത. ഒരുന്നതപര്‍വൃതത്തിന്മേല്‍ കയറി 
നിന്ന്‌ ആ വാര്‍ത്ത വിളിച്ചുപറയുക! യെരൂശ 
ലേമേ, നിനക്കു പറയാനൊരു നല്ല വാര്‍ത്ത. 
ഭയപ്പെടാതെ ഉറക്കെ പറയുക! യെഹൂദയിലെ 
സകലനഗരങ്ങളോടും ഈ വാര്‍ത്ത പറയുക: 
“ഇതാ, നിങ്ങളുടെ ദൈവം! 

10എനന്‍െറെ യജമാനനായ യഹോവ ശക്തി 
യോടെ വരുന്നു. സര്‍വ്വമനുഷ്യരെയും ഭരിക്കാന്‍ 
അവന്‍ തന്റെ കഴിവുപയോഗിക്കും. തന്‍െറ 
ജനതയ്ക്കു യഹോവ സമ്മാനങ്ങള്‍ കൊണ്ടു 
വരും. അവര്‍ക്കുള്ള കൂലി അവന്‍ കൊണ്ടുവരും. 

1ഇടയന്‍൯ ആടുകളെയെന്നപോലെ യഹോവ 
തന്‍െറ ജനത്തെ നയിക്കും. തന്‍െറ കരം (ശക്തി) 
ഉപയോഗിച്ച്‌ യഹോവ തന്‍റ ആടുകളെ 
സമാഹരിക്കും. കുഞ്ഞാടുകളെ യഹോവ 
തന്‍െറ കൈകളിലെടുക്കും. അതിന്‍െറ അമ്മ 
മാര്‍ അവനോടൊപ്പം നടക്കും.” 











ദൈവം ലോകത്തെ സൃഷ്ടിച്ചു; 
അവനതിനെ ഭരിക്കുന്നു 

12തന്‍െറ കൈത്തലം കൊണ്ട്‌ സമുദ്രത്തെ 
ആരളന്നു? തന്‍െറ കൈയുപയോഗിച്ച്‌ ആകാ 
ശമളന്നതാര്‍? ഭൂമിയിലെ മണ്ണു മുഴുവനും ഒരു 
പാത്രം കൊണ്ടളന്നതാര്‍? പര്‍വ്വതങ്ങളും കുന്നു 
കളും അളവുകോലുകൊണ്ടളന്നതാര്‍? അതു 
യഹോവയാകുന്നു! 

13എന്തുചെയ്യണമെന്ന്‌ യഹോവയുടെ 
ആത്മാവിനോടു ആരും പറഞ്ഞില്ല. അവന്‍ 
ചെയ്തകാര്യങ്ങള്‍ എങ്ങനെയാണു ചെയ്യേണ്ട 
തെന്ന്‌ ആരും യഹോവയോടു പറഞ്ഞില്ല. 

14യഹോവ ആരുടെയെങ്കിലും സഹായം 
തേടിയോ? യഹോവയെ ആരെങ്കിലും നീതി 
ന്യായം പഠിപ്പിച്ചോ? യഹോവയ്ക്കു ആരെ 
ങ്കിലും അറിവു പകര്‍ന്നുകൊടുത്തോ? യഹോ 
വയെ ആരെങ്കിലും വിവേകിയാകാന്‍൯ പഠിപ്പി 
ച്ചോ? ഇല്ല! യഹോവയ്ക്കു ഇതെല്ലാം അറിയാ 














മായിരുന്നു. 
ലോകത്തിലെ സകല രാഷ്ട്രങ്ങളും തൊട്ടി 
യിലെ ഒരുതുള്ളി വെള്ളംപോലെ. യഹോവ 





സകല വിദൂരദേശങ്ങളെയും ഒരുമിച്ചൊരുത്രാ 
സിലിട്ടാല്‍ അവര്‍ കൊച്ചു മണ്‍കട്ടകള്‍ പോ 
ലെയായിരിക്കും. 1ലെബാനോനിലെ മരങ്ങളെ 
ല്ലാം യഹോവയ്ക്കു വിറകിനു തികയില്ല. 
ലെബാനോനിലെ സര്‍വ്വതൃഗങ്ങളും ഒരു ബലി 
ക്കു കൊല്ലാന്‍ തികയില്ല. 

17ദൈവവുമായി തുലനം ചെയ്താല്‍ ലോക 
ത്തിലെ രാഷ്ട്രങ്ങളെല്ലാം നിസ്സാരം. ദൈവവു 
മായി തുലനം ചെയ്താല്‍ രാഷ്ട്രങ്ങള്‍ നിരര്‍ത്ഥ 
കങ്ങള്‍. 























ദൈവം എങ്ങനെയെന്ന്‌ മനുഷ്യര്‍ക്കു 
മനസ്സിൽ കാണാനാവില്ല 
18ദെവത്തെ എന്തെങ്കിലുമായി താരതമ്യപ്പെ 
ടുത്താമോ? ഇല്ല! ദൈവത്തിന്‍െറ ചിത്രം വര 
യ്ക്കാമോ? ഇല്ല! 


689 


പക്ഷേ ചിലര്‍ പാറയിലും തടിയിലും കൊ 
ത്തിയുണ്ടാക്കുന്ന പ്രതിമകളെ ദൈവമെന്നു 
വിളിക്കുന്നു. ഒരു പണിക്കാരന്‍ ഒരു പ്രതിമയു 
ണ്ടാക്കുന്നു. അപ്പോള്‍ മറ്റൊരുവന്‍ അതിനെ 
സ്വര്‍ണ്ണം പൊതിയുകയും വെള്ളിച്ചങ്ങലകള്‍ 
ഉണ്ടാക്കിയിടുകയും ചെയ്യും. 

20അതി റ്റെ പീഠമായി ദ്രവിക്കാത്തൊരു തടി 
യും തെരഞ്ഞെടുത്തിരിക്കുന്നു. പിന്നെ അയാള്‍ 
ഒരു പണിക്കാരനെ കണ്ടെത്തുന്നു. അയാള്‍ 
മറിഞ്ഞുവീഴാത്തൊരു “ദൈവ”ത്തെ സൃഷ്ടി 
ക്കുന്നു. 

2തീര്‍ച്ചയായും നിങ്ങള്‍ സത്യമറിഞ്ഞിട്ടി 
ല്ലേ? തീര്‍ച്ചയായും നിങ്ങള്‍ കേട്ടിട്ടില്ലേ? തീര്‍ച്ച 
യായും പണ്ടുതന്നെ നിന്നോടു പറഞ്ഞിട്ടില്ലേ? 


ഭൂമിയെ സൃഷ്ടിച്ചതാരെന്നു തീര്‍ച്ചയായും 
നിങ്ങള്‍ക്കറിയാം! 
2യഹോവയാകുന്നു സത്യദൈവം! അവന്‍ 


ഭൂമിയുടെ വൃത്തത്തിന്മേലിരിക്കുന്നു. അവനു 
മായി താരതമ്യപ്പെടുത്തുമ്പോള്‍ മനുഷ്യര്‍ പുല്‍ 
ച്ചാടികള്‍ പോലാകുന്നു. ആകാശത്തെ അവന്‍ 
വെറുമൊരു തുണിക്കഷണംപോലെ ചുരുള്‍ 
നിവര്‍ത്തി. ആകാശത്തെ അവന്‍ ഒരു കൂടാരം 
പോലെ വിരിച്ചു. 





2ഭൂരണാധിപന്മാരെ അവന്‍ പ്രമാണിമാരല്ലാ 
താക്കുന്നു. ലോകത്തിലെ ന്യായാധിപന്മാരെ 
അവന്‍ പൂര്‍ണ്ണമായും വിലകെട്ടവരാക്കുന്നു. 

24ആ ഭരണാധിപന്മാര്‍ ചെടികള്‍ പോലെ 
യാകുന്നു; അവര്‍ ഭൂമിയില്‍ നടപ്പെട്ടു, പക്ഷേ 
സ്വന്തം വേരുകള്‍ ആഴത്തിലിറക്കുംമുമ്പ്‌ ദൈ 
വം “ചെടികളില്‍” ഈതുകയും ചെടികള്‍ ഉണ 
ങ്ങിക്കരിഞ്ഞു പോവുകയും ചെയ്തു. കാറ്റ്‌ 
അവയെ കച്ചിത്തുരുമ്പിനെയെന്നപോലെ പറ 
ത്തിക്കളയുകയും ചെയ്യുന്നു. 

മടവിശുദ്ധനായവന്‍ (ദൈവം) പറയുന്നു: 
“എന്നെ മറ്റാരെങ്കിലുമായി താരതമ്യം ചെയ്യാ 
നാകുമോ? ഇല്ല! ആരും എനിക്കു സമനല്ല. 

2ആകാശത്തേക്കു നോക്കുക. ആരാണ്‌ ആ 
നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചത്‌? ആകാശത്തെ ആ 
“സൈന്യങ്ങളെ” ആരു സൃഷ്ടിച്ചു? ഓരോ നക്ഷ 
ത്രത്തിന്‍െറയും പേര്‍ ആര്‍ക്കറിയാം? സത്യദൈ 
വം ബലവാനും ശക്തിമാനുമാകുന്നു. അതി 
നാല്‍ ഈ നക്ഷത്രങ്ങളിലൊന്നും നഷ്ടമാ 
യില്ല.” 

2യാക്കോബിന്‍െറ ജനമേ, ഇതു സത്യമാകു 
ന്നു! യിസ്രായേലേ, നീയിതു വിശ്വസിക്കണം! 
“ഞാന്‍ ജീവിക്കുന്നരീതി യഹോവയറിയു 
ന്നില്ല. ദൈവം എന്നെ കണ്ടുപിടിക്കുകയോ 
ശിക്ഷിക്കുകയോ ഇല്ല” എന്നു നീയെന്തിനു 
പറഞ്ഞു. 

യഹോവയായ ദൈവം വളരെ വിവേകി 
യാണെന്ന്‌ തീര്‍ച്ചയായും നീ കേട്ടിട്ടുണ്ട്‌. താന 
റിയുന്നതെല്ലാം പഠിക്കാന്‍ മനുഷ്യനാവില്ല. 
യഹോവ ഒരിക്കലും ക്ഷീണിതനാകുന്നില്ല. 
അവന വിശ്രമത്തിന്റെ ആവശ്യമില്ല. ഭൂമി 
യിലെ സകല വിദൂരസ്ഥലങ്ങളെയും യഹോ 
വ സൃഷ്ടിച്ചു. യഹോവ നിത്യനായി ജീവി 
ക്കുന്നു. 

ദുര്‍ബലരെ ശക്തരാക്കാന്‍ അവന്‍ സഹാ 
യിക്കുന്നു. ശക്തിയില്ലാത്തവരെ ശക്തരാക്കാ൯ 
അവന്‍ ഇടയാക്കുന്നു. 

യുവാക്കള്‍ തളരുകയും വിശ്രമം ആവശ്യ 
മാവുകയും ചെയ്യുന്നു. കൊച്ചു കുട്ടികള്‍പോ 
ലും കുഴഞ്ഞുവീഴുന്നു. 














യെശയ്യാവ്‌ 40:19-41:9 


31എന്നാല്‍ യഹോവയില്‍ ആശ്രയിക്കുന്നവര്‍ 
പുതിയ തൂവലുകള്‍ മുളച്ചു ശക്തരാകുന്ന കഴു 
കന്മാരെപ്പോലെ ആകുന്നു. അവര്‍ ദുര്‍ബ്ലരാ 
കാതെ ഓടുന്നു. അവര്‍ ക്ഷീണിതരാകാതെ നട 
ക്കുന്നു. 


ആത്യന്തിക സ്രഷ്ടാവാ കുന്നു യഹോവ 

4. യഹോവ പറയുന്നു, “വിദൂരരാഷ്ട്ര 

ങ്ങളേ, ശാന്തരാവുക. എന്നിട്ട എന്‍െറയ 
ടുത്തേക്കു വരിക! രാഷ്ട്രങ്ങളേ, ധൈര്യം സംഭ 
രിക്കുക. എനന്‍െറയടുത്തുവന്നു സംസാരിക്കുക. 
നമുക്കൊരുമിച്ചുകൂടുകയും ആരാണു ശരിയെ 
ന്നു നിശ്ചയിക്കുകയുമാവാം. 

ഈ ചോദ്യങ്ങള്‍ക്കുള്ള ഉത്തരങ്ങള്‍ എനിക്കു 
തരിക: കിഴക്കുനിന്നും വരുന്നവനെ ആരാണു 
ണര്‍ത്തിയത്‌? നന്മ അവനോടൊപ്പം നടക്കുന്നു. 
തന്‍െറ വാളുപയോഗിച്ച്‌ അവന്‍ രാഷ്ട്രങ്ങളെ 
തോല്ലിക്കുകയും അവ തവിടുപൊടിയാകുക 
യും ചെയ്യുന്നു. തന്‍െറ വില്ലുപയോഗിച്ച്‌ 
അവന്‍ രാജാക്കന്മാരെ തോല്ലിക്കുകയും കാറ്റില്‍ 
പ്പറന്ന കച്ചിത്തുരുമ്പുപോലെ അവര്‍ പറന്നു 
പോവുകയും ചെയ്യുന്നു. 

അവന്‍ സൈന്യങ്ങളെ തുരത്തുന്നുവെങ്കി 
ലും അവന്‍ ഒരിക്കലും മുറിവേല്‍ക്കുന്നില്ല. 
മുമ്പൊരിക്കലും പോകാത്ത സ്ഥലങ്ങളിലേക്ക്‌ 
അവന്‍ പോകുന്നു. 

4ആരാണിതൊക്കെ സംഭവിപ്പിച്ചത്‌? ആരാ 
ണിതു ചെയ്തത്‌? ആരാണ്‌ മൂഴുവന്‍ ജനത്തെ 
യും ആരംഭംമുതലേ വിളിച്ചത്‌? ഞാന്‍, യഹോ 
വ ആണ്‌ ഇതെല്ലാം ചെയ്തത്‌! യഹോവയാ 
കുന്ന ഞാനാകുന്നു ആദ്യന്‍. ആരംഭത്തിനു 
മുമ്പേതന്നെ ഞാനിവിടെയുണ്ടായിരുന്നു. 
എല്ലാം നശിക്കുമ്പോഴും ഞാനിവിടെയുണ്ടായി 
രിക്കുകയും ചെയ്യും. 

ടവിദൂരദേശങ്ങളേ, നോക്കി Le ഭൂമി 
യിലെ വിദൂരദേശങ്ങളേ ഭയന്നു വിറയ്ക്കുക! 
ഇവിടെ വന്ന്‌ എന്നെ ശ്രവിക്കുക” അവര്‍ 
വരികയും ചെയ്തു. 

പണിക്കാര്‍ പരസ്പരം സഹായിക്കുന്നു. 
ശക്തരായിരിക്കാന്‍ അവര്‍ പരസ്പരം സഹാ 
യിക്കുന്നു. "ഒരു പണിക്കാരന്‍ പ്രതിമയുണ്ടാക്കു 
വാന്‍ തടി മുറിക്കുന്നു. അവന്‍ സ്വര്‍ണ്ണം പണി 
യുന്നവനെ സഹായിക്കുന്നു. മറ്റൊരുത്തന്‍ 
ലോഹം ചുറ്റിക കൊണ്ടടിച്ചു പതം വരുത്തു 
ന്നു. പിന്നെയവന്‍ അടകല്ലില്‍ അടിക്കുന്നവനെ 
പ്രോത്സാഹിപ്പിക്കുന്നു. ഈ അവസാനത്തെ 
പണിക്കാരന്‍ പറയുന്നു, ഈ പണി കൊള്ളാം. 
ലോഹം ഇളകിവരികയേയില്ല.” പിന്നെ 
അയാള്‍ പ്രതിമ മറിഞ്ഞു വീഴാതെ ഒരു പീഠ 
ത്തില്‍ തറച്ചു വയ്ക്കുന്നു. പിന്നെ അതൊരി 
ക്കലും ഇളകുന്നുമില്പ!” 

















യഹോവയ്ക്കു മാത്രമേ നമ്മെ 
രക്ഷിക്കാനാകൂ 

ഡയേഹോവ പറയുന്നു: 

“യിസ്രായേലേ നീയെന്‍റെ ദാസനാകുന്നു. 
യാക്കോബേ, ഞാന്‍ നിന്നെ തെരഞ്ഞെടുത്തു. 
നീ അബ്രാഹാമിന്‍റെ കുടുംബത്തില്‍നിന്നുള്ള 
വനാകുന്നു. അബ്രാഹാമിനെ ഞാന്‍ സ്നേഹി 
ക്കുകയും ചെയ്തു. 9നീയൊരു വിദൂരരാഷ്ട്ര 
ത്തിലായിരുന്നു. പക്ഷേ ഞാന്‍ നിന്നെ എത്തി 
പ്പിടിച്ചിരിക്കുന്നു. ആ വിദൂരദേശത്തുനിന്നും 
നിന്നെ ഞാന്‍ വിളിച്ചു. ഞാന്‍ പറഞ്ഞു, “നീ 
യെനന്‍െറെ ദാസനാകുന്നു.” ഞാന്‍ നിന്നെ തെര 





യെശയ്യാവ്‌ 41:10-42:3 


ഞ്ഞെടുത്തു. നിന്നെ ഞാന്‍ തിരിസ്കരിച്ചിട്ടു 
മില്ല. 

10വിഷമിക്കേണ്ട, ഞാന്‍ നിന്നോടൊപ്പമുണ്ട്‌. 
ഭയപ്പെടേണ്ടതില്ല, ഞാന്‍ നിന്‍െറ ദൈവമാകു 
ന്നു. ഞാന്‍ നിന്നെ ശക്തനാക്കും. ഞാന്‍ നിന്നെ 
സഹായിക്കും. എന്‍െറ നല്ല വലതുകരം കൊണ്ട്‌ 
നിന്നെ ഞാന്‍ താങ്ങും. 

1 ഇതാ, ചിലര്‍ നിന്നോടു കോപിച്ചിരിക്കു 
ന്നു. പക്ഷേ അവര്‍ ലജ്ജിതരാകും. നിന്‍െറ 
ശത്രുക്കള്‍ നഷ്ടപ്പെടുകയും അപ്രത്യക്ഷരാകു 
കയും ചെയ്യും. 

നീ നിനക്കെതിരായവരെ തേടും. പക്ഷേ 
നിനക്കവരെ കണ്ടെത്താനാവില്ല. നിനക്കെ 
തിരെ യുദ്ധം ചെയ്തവര്‍ പൂര്‍ണ്ണമായും അപ്ര 
തൃക്ഷമാകും. 

ഞാന്‍ നിന്‍െറ ദൈവമാകുന്ന യഹോവയാ 
കുന്നു. ഞാന്‍ നിന്‍െറ വലതുകരം ഗ്രഹിച്ചിരി 
ക്കുന്നു. ഞാന്‍ നിന്നോടു പറയുകയും ചെയ്യു 
ന്നു: ഭയപ്പെടേണ്ട! ഞാന്‍ നിന്നെ സഹായിക്കും. 

14അമൂല്യമായ യെഹൂദയേ, ഭയപ്പെടേണ്ടതി 
ല്ല! എന്‍െറ പ്രിയപ്പെട്ട യിസ്രായേല്‍ ജനമേ, 
ഭയപ്പെടേണ്ട! സത്യമായും ഞാന്‍ നിന്നെ 
സഹായിക്കും.” യഹോവ സ്വയം പറഞ്ഞതാ 
ണിതെല്ലാം. യിസ്രായേലിന്‍െറ വിശുദ്ധനായ 
വന്‍ (ദൈവം), നിന്നെ രക്ഷിക്കുന്നവന്‍ പറഞ്ഞ 
താണിതെല്ലാം: 
15“ഇതാ, ഞാന്‍ നിന്നെ പുതിയൊരു മെതിപ 
ലകയാക്കിയിരിക്കുന്നു. ആ ഉപകരണത്തിന്‌ 
മൂര്‍ച്ചയേറിയ അനേകം പല്ലുകളുണ്ട്‌. കറ്റമെതി 
ച്‌ ധാന്യം വേര്‍തിരിച്ചെടുക്കാന്‍ കര്‍ഷകര്‍ 
ഇതുപയോഗിക്കുന്നു. നീ പര്‍വ്വതങ്ങള്‍ക്കുമേല്‍ 
ചവിട്ടിനടന്ന്‌ അവയെ പൊടിക്കും. കുന്നുകളെ 
നീ ആ കറ്റ പോലെയാക്കും. 

1നീയവയെ വായുവിലെറിയും. കാറ്റ്‌ അവ 
യെ പറത്തിക്കളയുകയും ചിതറിക്കുകയും ചെ 
യും. അപ്പോള്‍ നീ യഹോവയില്‍ ആനന്ദിക്കും. 
യിസ്രായേലിനന്‍െറ വിശുദ്ധനായവനില്‍ (ദൈ 
വം) നീ വളരെ അഭിമാനിക്കും.” 

17“ദരിദ്രരും പാവപ്പെട്ടവരും വെള്ളം തിരയു 
ന്നു, പക്ഷേ അവര്‍ക്കൊന്നും കണ്ടെത്താനാകു 
ന്നില്ല. അവര്‍ക്ക്‌ ദാഹിക്കുന്നു. അവരുടെ നാവു 
വറ്റിവരണ്ടിരിക്കുന്നു. അവരുടെ പ്രാര്‍ത്ഥനക 
ളോട്‌ യിസ്രായേലിന്‍റെ ദൈവമാകുന്ന യഹോ 
വയായ ഞാന്‍ പ്രതികരിക്കും. അവരെ ഞാ൯ 
കൈവിടുകയോ മരിക്കാനിടയാക്കുകയോ ഇല്ല. 

16ഉണങ്ങിയ കുന്നുകളിലൂടെ ഞാന്‍ നദികളെ 
ഒഴുക്കും. താഴ്വരകളിലൂടെ ഞാന്‍ അരുവിക 
































690 


നിങ്ങളുടെ തെളിവുകള്‍ എന്നെ കാണിക്കുക. 
അപ്പോള്‍ നമുക്ക്‌ ശരിയായതേതെന്നു നിശ്ച 
യിക്കാം. 22നിങ്ങളുടെ പ്രതിമകള്‍ ഞങ്ങളുടെ 
മൂമ്പില്‍വന്ന്‌ എന്താണു സംഭവിക്കുന്നതെന്നു 
പറയണം. ആരംഭത്തിലെന്താണു സംഭവിച്ചത്‌? 
ഭാവിയിലെന്തു സംഭവിക്കും? ഞങ്ങളോടു പറ 
യുക! 

“ഞങ്ങള്‍ അതീവശ്രദ്ധയോടെ കേള്‍ക്കാം. 
അപ്പോള്‍ അടുത്തതായി എന്തു സംഭവിക്കുമെ 
ന്നു ഞങ്ങള്‍ക്കു മനസ്സിലാകും. 23ഭാവിയെലപ്പറ്റി 
അറിയാന്‍ ഞങ്ങളെന്തൊക്കെ നോക്കണമെന്നു 
പറയുക. അപ്പോള്‍ നിങ്ങള്‍ യഥാര്‍ത്ഥദേവ 
ന്മാരാണെന്നു ഞങ്ങള്‍ വിശ്വസിക്കും. എന്തെ 
ങ്കിലും ചെയ്യുക! നല്ലതോ ചീത്തയോ എന്തെ 
ങ്കിലും ചെയ്യുക! അപ്പോള്‍ നിങ്ങള്‍ ജീവിച്ചി 
രിക്കുന്നുവെന്നു ഞങ്ങള്‍ അറിയും. ഞങ്ങള്‍ 
നിങ്ങളെ പിന്തുടരുകയും ചെയ്യും. 

24“നോക്കൂ, വ്യാജദൈവങ്ങളേ, നിങ്ങള്‍ ഒന്നു 
മല്ല! നിങ്ങള്‍ക്ക്‌ ഒന്നും ചെയ്യാന്‍ കഴിയില്ല. 
വെറുക്കപ്പെട്ട (ദൈവദൃഷ്ടിയിൽ) ഒരുവനേ 
നിങ്ങളെ ആരാധിക്കൂ.” 








താനാണ്‌ ഏകദൈവമെന്ന്‌ യഹോവ 
തെളിയിക്കുന്നു 

25“വടക്ക്‌ ഒരുവനെ ഞാനുണര്‍ത്തി. സൂര്യന്‍ 
ഉദിക്കുന്ന കിഴക്കുനിന്നും അവന്‍ വരുന്നു. 
എന്‍െറ നാമത്തെ അവന്‍ ആരാധിക്കുന്നു. കൂട 
ങ്ങളുണ്ടാക്കുന്നവ൯ന്‍ നനഞ്ഞ കളിമണ്ണിന്മേൽ 
നടക്കുന്നു. അതേപോലെ ഈ വിശിഷ്ടന്‍ 
രാജാക്കന്മാര്‍ക്കുമേല്‍ നടക്കുന്നു.” 

2ണതു സംഭവിക്കുംമുന്വേ ഇതെപ്പറ്റി ആരാണു 
ഞങ്ങളോടു പറഞ്ഞത്‌? നമ്മള്‍ അവനെ ദൈ 
വമെന്നു വിളിക്കണം. നിങ്ങളുടെ പ്രതിമകളില്‍ 
ഒരാളെങ്കിലും ഇക്കാര്യങ്ങള്‍ ഞങ്ങളോടു പറ 
ഞ്ഞോ? ഇല്ല! ആ പ്രതിമകളില്‍ ഒന്നും ഞങ്ങ 
ളോടു യാതൊന്നും പറഞ്ഞില്ല. ആ പ്രതിമകള്‍ 
ഒരു വാക്കും പറഞ്ഞില്ല. നിങ്ങള്‍ പറയുന്നത്‌ 
അവര്‍ക്കു കേള്‍ക്കാനുമാകില്ല. 

2 സീയോനോട്‌ ഇതെപ്പറ്റി ആദ്യമായി പറ 
ഞ്ഞ്‌ യഹോവയായ ഞാനാകുന്നു. ഈ 
സന്ദേശവുമായി ഒരു ദൂതനെ ഞാന്‍ യെരുശലേ 
മിലേക്കയച്ചു: “നോക്കൂ, നിന്‍െറ ജനം തിരികെ 
വരുന്നു!” 

2ഞാന്‍ ആ വ്യാജദൈവങ്ങളെ നോക്കി. അവ 
രിലാരും എന്തെങ്കിലും പറയാനും മാത്രം ജ്ഞാ 
നിയായിരുന്നില്ല. ഞാനവരോടു ചോദ്യങ്ങള്‍ 
ചോദിച്ചു. അവരാകട്ടെ ഒരൊറ്റ വാക്കുപോലും 

















ളൊഴുക്കും. മരുഭൂമിയെ ഞാന്‍ വെള്ളം നിറഞ്ഞ 
തടാകമാക്കും. ആ വരണ്ട ഭൂമിയില്‍ ഉറവുക 
ളുണ്ടാകും. 

9തരുഭൂമിയില്‍ മരങ്ങള്‍ വളരും. ദേവദാരുമ 
രങ്ങളും അക്കേഷ്യാമരങ്ങളും ഒലീവുമരങ്ങളും 
സൈപ്രസ്‌ മരങ്ങളും പുന്നയും പൈനും 
അവിടെ വളരും. 

20ഇതെല്ലാം കണ്ട്‌ ജനം, യഹോവയുടെ ശക്തി 
യാണിതു ചെയ്തതെന്ന്‌ അറിയും. ഇതെല്ലാം 
യിന്രായേലിനന്‍െറ വിശുദ്ധനായവനാണ്‌ (ദൈ 
വം) ചെയ്തതെന്ന്‌ മനുഷ്യര്‍ കണ്ട്‌ മനസ്സിലാ 
ക്കാന്‍ തുടങ്ങും 





വ്യാജദൈവങ്ങളെ യഹോവ 
വെല്ലുവളിക്കുന്നു 
2യാക്കോബിനന്‍െറ രാജാവായ യഹോവ പറ 
യുന്നു, “വരൂ, നിന്‍െറ വാദങ്ങളവതരിപ്പിക്കുക. 


പറഞ്ഞതുമില്ല! 

29ആ ദേവന്മാരെല്ലാം ഒന്നുമല്ല! അവര്‍ക്ക്‌ 
ഒന്നും ചെയ്യാനാവില്ല! ആ പ്രതിമകളാകട്ടെ, 
പൂര്‍ണ്ണമായും വിലകെട്ടവര്‍! 





യഹോവയുടെ വിശിഷ്ടദാസന്‍ 
47 “എന്‍െറ ദാസനെ നോക്കുക! ഞാനവ 
നെ പിന്തുണയ്ക്കുന്നു. ഞാന്‍ തെര 
ഞ്ഞെടുത്തവനാണവ൯. അവനില്‍ ഞാ൯ 
അതീവ സംപ്രീതനുമാണ്‌. എന്‍െറ ആത്മാവു 
ഞാനവനില്‍ നിറച്ചു. രാഷ്ട്രങ്ങളെ അവന്‍ 
ന്യായവിധി നടത്തും. 
2അവന്‍ തെരുവുകളില്‍ ഉറക്കെ സംസാരിക്കു 
കയില്ല. അവന്‍ നിലവിളിക്കുകയോ ആക്രോ 
ശിക്കുകയോ ഇല്ല. 
അവന്‍ മാന്യനായിരിക്കും. അവന്‍ ഒരു ഞാങ്ക 
ണപോലും ഒടിക്കുകയില്ല. ഒരു കരിന്തിരിപോ 








691 


ലും അവന്‍ കെടുത്തുകയില്ല. അവന്‍ നീതി 
യോടെ വിധിക്കുകയും സത്യം കണ്ടെത്തുകയും 
ചെയ്യും. അവന്‍ ക്ഷീണിതനായിത്തീരുകയോ 
ലോകത്തിനു നീതി കൈവരുത്തും മുന്വേ തകര്‍ 
ക്കപ്പെടുകയോ ഇല്ല. വിദൂരദേശങ്ങളിലുള്ളവര്‍ 
അവന്‍െറ ഉപദേശങ്ങളില്‍ ആശ്രയിക്കുകയും 


ചെയ്യും.” 


ലോകത്തിന്‍െറ സ്രഷ്ടാവും ഭരണാ 
ധിപനും യഹോവയാകുന്നു 

ടസത്യദൈവമാകുന്ന യഹോവ പറഞ്ഞതാ 
ണിത്‌. (യഹോവ ആകാശത്തെ സൃഷ്ടിച്ചു. 
ഭൂമിക്കുമേല്‍ അവന്‍ ആകാശത്തെ നിവര്‍ത്തി. 
ഭൂമിയിലുള്ള സര്‍വ്ൃവതിനെയും അവന്‍ സൃഷ്ടി 
ക്കുകയും ചെയ്തു. ഭൂമിയിലെ സകല മനുഷ്യ 
ര്‍ക്കും ജീവന്‍െറ ശ്വാസം നല്‍കുന്നു. ഭൂമിയില്‍ 
നടക്കുന്ന ഓരോ വൃക്തിക്കും യഹോവ ആത്മാ 
വു നല്‍കുന്നു.) 

നന്മ പ്രവര്‍ത്തിക്കുവാന്‍ യഹോവയാകുന്ന 
ഞാ൯ നിന്നോടു പറഞ്ഞു. ഞാന്‍ നിന്‍െറ 
കരം ഗ്രഹിക്കും. നിന്നെ ഞാന്‍ സംരക്ഷിക്കുക 
യും ചെയ്യും. എനിക്കു മനുഷ്യരുമായൊരു കരാ 
റുണ്ടെന്നതിന്‌ നീ സാക്ഷ്യമായിരിക്കും. സര്‍വ്വ 
മനുഷ്യര്‍ക്കും നീയൊരു പ്രകാശമായിരിക്കും. 

നീ അന്ധന്മാരുടെ കണ്ണു തുറക്കുകയും അവ 
ര്‍ക്കു കാഴ്ച ലഭിക്കുകയും ചെയ്യും. അനേകം 
പേര്‍ തടവറയിലുണ്ട്‌; നീ അവരെ മോചി 
പ്പിക്കും. അനേകംപേര്‍ ഇരുട്ടില്‍ വസിക്കുന്നു; 
നീയവരെ ആ തടവറയില്‍നിന്നും പുറത്തേക്കു 
നയിക്കും. 

ഞാനാകുന്നു യഹോവ, യഹോവ എന്നാ 
കുന്നു എന്‍െറ പേര്‍. എന്‍െറ മഹത്വം ഞാന്‍ 
മറ്റൊരാള്‍ക്കു നല്‍കില്ല. എന്‍േറതായിരിക്കേണ്ട 
സ്തോത്രങ്ങളൊന്നും കവര്‍ന്നെടുക്കാന്‍ ഞാന്‍ 
പ്രതിമകളെ (വ്യാജദൈവങ്ങള്‍) അനുവദിക്ക 
യില്ല. 

ആരംഭത്തില്‍, ചിലതു സംഭവിക്കുമെന്നു 
ഞാന്‍ പറഞ്ഞു. അതൊക്കെ സംഭവിക്കുകയും 
ചെയ്തു! ഇപ്പോള്‍ അതു സംഭവിക്കുന്നതിനു 
മുമ്പേ, ഭാവിയിലെന്തു സംഭവിക്കുമെന്നു ഞാന്‍ 
പറയുന്നു.” 











ദൈവത്തിനൊരു സ്തോത്രം 

10യഹോവയ്ക്കു ഒരു പുതിയ ഗാനം പാടുക. 
വിദൂരരാജ്യനിവാസികളേ, സമുദ്രത്തിലെ 
നാവികരേ, സമുദ്രത്തിലെ ജീവികളേ, വിദൂര 
ദേശവാസികളേ, യഹോവയെ വാഴ്ത്തുക! 

1തരുഭൂമികളേ നഗരങ്ങളേ, കേദാരിലെ ഗ്രാമ 
ങ്ങളേ, യഹോവയെ വാഴ്ത്തുക. ശൈലാനി 
വാസികളേ, ആഹറ്റാദഗാനം പാടുക! നിങ്ങ 
ളുടെ പര്‍വൃതത്തിന്‍െറെ നെറുകയില്‍നിന്നു 
പാടുക. 

12യഹോവയ്ക്കു തേജസ്സ്‌ നല്‍കുക. വിദൂരദേ 
ശവാസികളേ, അവനെ വാഴ്ത്തുക! 

യഹോവ ശക്തനായൊരു ഭടനെപ്പോലെ 
പുറത്തേക്കു പോകും. യുദ്ധസന്നദ്ധനെപ്പോ 
ലെയായിരിക്കും അവന്‍. അവന്‍ വളരെ പ്രകോ 
പിതനാകും. അവന്‍ ശബ്ദമുണ്ടാക്കുകയും 
നിലവിളിക്കുകയും ചെയ്യും. തന്‍െറ ശത്രുക്കളെ 
തോല്ലിക്കുകയും ചെയ്യും. 











ദൈവം വളരെ ക്ഷമാശീലനാകുന്നു 
14“വളരെക്കാലത്തേക്കു ഞാനൊന്നും പറ 
ഞ്ഞിരുന്നില്ല. ഞാന്‍ സ്വയം നിയന്ത്രിക്കുകയും 


യെശയ്യാവ്‌ 42:4-25 


ഒന്നും പറയാതിരിക്കുകയും ചെയ്തു. എന്നാ 
ലിപ്പോള്‍ ഞാന്‍ പ്രസവിക്കുന്ന സ്ത്രീയെ 
Sm ഉറക്കെ നിലവിളിക്കും. ഞാ൯ അതിക 
ഠിനമായും ഉച്ചത്തിലും നിശ്വസിക്കും. 

കുന്നുകളും പര്‍വ്വതങ്ങളും ഞാന്‍ നശിപ്പി 
ക്കും. അവിടെ വളരുന്ന സര്‍വ്വസസ്യങ്ങളും 
ഞാന്‍ ഉണക്കും. നദികളെ ഞാന്‍ വരണ്ട ഭൂമിയാ 
ക്കും. ജലാശയങ്ങളെ ഞാന്‍ ഉണക്കും. 

1പിന്നെ അന്ധരെ ഞാന്‍ അവരൊരിക്കലും 
അറിയാത്ത രീതിയില്‍ നയിക്കും. അന്ധരെ 
ഞാന്‍ അവര്‍ മുമ്പുപോയിട്ടേയില്പാത്ത സ്ഥല 
ങ്ങളിലേക്കു നയിക്കും. അവര്‍ക്ക്‌ ഞാന്‍ ഇരു 
ട്ടിനെ പ്രകാശമാക്കും. പരുക്കന്‍ നിലത്തെ 
ഞാന്‍ മിനുസപ്പെടുത്തും. ഞാന്‍ വാഗ്ദത്തം 
ചെയ്ത കാര്യങ്ങള്‍ നടപ്പിലാക്കും. എന്‍െറ ജന 
ത്തെ ഞാന്‍ കൈവിടുകയുമില്ല. 

പക്ഷേ, ചിലര്‍ എന്നെ പിന്തുടരുന്നതു നിര്‍ 
ത്തി. അവര്‍ക്ക്‌ സ്വര്‍ണ്ണം പൊതിഞ്ഞ പ്രതിമക 
ളുണ്ട്‌. അവര്‍ ആ പ്രതിമകളോടു പറയുന്നു, 
“നിങ്ങളെന്‍െറെ ദേവന്മാരാകുന്നു.” അവര്‍ തങ്ങ 
ളുടെ വ്യാജദൈവങ്ങളെ ആശ്രയിക്കുന്നു. 
പക്ഷേ അവര്‍ നിരാശിതരാകും. 











യിസ്രായേല്‍ ദൈവത്തെ 
ശ്രവിക്കാന്‍ കൂട്ടാക്കിയില്ല 
$ബധിരന്മാരേ, എന്നെ ശ്രവിക്കുക! അന്ധ 
ന്മാരേ, എന്നെ നോക്കിക്കാണുക. 
19സര്‍വ്വലോകത്തിലും വച്ച്‌ എന്‍െറ ദാസനാ 
യിരിക്കും ഏറ്റവും അന്ധന്‍! ലോകത്തിലേക്കു 
ഞാനയച്ച ദൂതനാണ്‌ ഏറ്റവും ബധിരന്‍. 
ഞാനാരുമായി കരാറുണ്ടാക്കിയോ-യഹോവ 
യുടെ ദാസന്‍- അവന്‍ ഏറ്റവും അന്ധനാകുന്നു. 
20താനെന്തു ചെയ്യണമെന്ന്‌ എന്‍െറ ദാസന്‍ 
കാണുന്നു. പക്ഷേ അവന്‍ എന്നെ അനുസരി 
ക്കുന്നില്ല. അവന്‍ സ്വന്തം ചെവികള്‍കൊണ്ടു 











കേള്‍ക്കാം, പക്ഷേ അവനെന്നെ കേള്‍ക്കാന്‍ 
കൂട്ടാക്കുന്നില്ല.” 
തന്‍റെ ദാസന്‍ നല്ലവനായിരിക്കാന്‍ 


യഹോവയാഗ്രഹിക്കുന്നു. തന്‍െറ അത്ഭൂതകര 
മായ ഉപദേശങ്ങള്‍ അവനാല്‍ ആദഭരിക്കപ്പെ 
ടാന്‍ യഹോവയാഗ്രഹിക്കുന്നു. 

22എന്നാല്‍ ആ മനുഷ്യരെ നോക്കുക. മറ്റുള്ള 
വര്‍ അവരെ തോല്ലിക്കുകയും അവരുടെ വസ്തു 
വകകള്‍ അപഹരിക്കുകയും ചെയ്തിരിക്കുന്നു. 
യുവാക്കളെല്ലാം ഭയന്നിരിക്കുന്നു. അവര്‍ തടവറ 
കളില്‍ പൂട്ടിയിടപ്പെട്ടിരിക്കുന്നു. മനുഷ്യര്‍ അവ 
രുടെ പണം മുഴുവന്‍ കവര്‍ന്നിരിക്കുന്നു. അവ 
രെ രക്ഷിക്കാന്‍ ആരുമില്ല. അന്യര്‍ അവരുടെ 
ധനം കവര്‍ന്നു. “അതു തിരികെ കൊടുക്ക്‌!” 
എന്നു പറയാനാരുമില്ല. 
2നിങ്ങളിലാരെങ്കിലും ദൈവത്തിന്‍െറ 
വാക്കുകള്‍ ശ്രദ്ധിച്ചോ? ഇല്ല! പക്ഷേ നീ അവ 
ന്‍െറ വാക്കുകള്‍ ശ്രദ്ധിച്ചു കേള്‍ക്കുകയും 
ഉണ്ടായ കാര്യത്തെപ്പറ്റി ചിന്തിക്കുകയും ചെയ്യ 
ണം. 4്യാക്കോബിനന്‍െറയും യിസ്രായേലിന്‍റെ 
യും സമ്പത്ത്‌ അപഹരിക്കാന്‍ ആരാണവരെ 
അനുവദിച്ചത്‌? യഹോവയാണ്‌ ഇങ്ങനെ ചെ 
യാന്‍ അവരെ അനുവദിച്ചത്‌! നമ്മള്‍ യഹോവ 
യ്ക്കെതിരെ പാപം ചെയ്തു. അതിനാല്‍ നമ്മു 
ടെ സമ്പത്ത്‌ അപഹരിക്കാന്‍ യഹോവ അവരെ 
അനുവദിച്ചു. യിസ്രായേലൂകാര്‍ യഹോവയാ 
ഗ്രഹിച്ച രീതിയില്‍ ജീവിച്ചില്ല. യിസ്രായേല്‍ 
ജനത അവന്‍െറ വചനങ്ങള്‍ ശ്രവിച്ചില്ല. 
2അതിനാല്‍ യഹോവ അവരോടു കോപിച്ചു. 














യെശയ്യാവ്‌ 43:1-23 


യഹോവ അവര്‍ക്കെതിരെ ശക്തമായ യുദ്ധങ്ങ 
ളുണ്ടാക്കി. യിസ്രായേലുകാര്‍ക്കു ചുറ്റും അഗ്നി 
പോലെയായിരുന്നു അത്‌. പക്ഷേ എന്താണു 
സംഭവിക്കുന്നതെന്ന്‌ അവരറിയുന്നില്ല. അവര്‍ 
എരിയുമ്പോലെയായിരുന്നു അത്‌. പക്ഷേ സംഭ 
വിക്കുന്നതിനെല്പറ്റി മനസ്സിലാക്കാനും അവര്‍ 


കൂട്ടാക്കുന്നില്ല. 
4 യാക്കോബേ, യഹോവ നിന്നെ സൃഷ്ടി 
ചു! യിസ്രായേലേ, യഹോവ നിന്നെ 
സൃഷ്ടിച്ചു! ഇപ്പോള്‍ യഹോവ ഇങ്ങനെ പറയു 
കയും ചെയ്യുന്നു, “ഭയപ്പെടേണ്ട! ഞാന്‍ നിന്നെ 
രക്ഷിച്ചു. നിനക്കു ഞാന്‍ പേരിട്ടു. നീ എന്‍റ 
താകുന്നു. 2ദൂരിതങ്ങളുണ്ടാകുമ്പോള്‍ ഞാന്‍ 
നിന്നോടൊപ്പമുണ്ട്‌. നദികള്‍ മുറിച്ചുകടക്കു 
മ്പോള്‍ നിനക്ക്‌ അപകടമുണ്ടാകില്ല; തീയി 
ലൂടെ നടക്കുമ്പോള്‍ നിനക്കു പൊള്ളലേല്‍ 
ക്കില്ല; തീനാളങ്ങള്‍ നിനക്കു പരിക്കേല്ലിക്കുക 
യില്ല. 3എന്തുകൊണ്ടെന്നാല്‍, യഹോവയായ 
ഞാന്‍ നിന്‍െറ ദൈവമാകുന്നു. യിന്ധ്രായേലി 
ന്‍െറ വിശുദ്ധനായ ഞാന്‍ നിന്‍െറ രക്ഷകനാ 
കുന്നു. നിനക്കു വിലയായി ഞാ൯ന്‍ ഈജി 
പ്തിനെ നല്‍കി. എത്യോപ്യയെയും സെബ 
യെയും നിന്നെ എനന്‍റതാക്കാ൯ന്‍ ഞാന്‍ പകരം 
നല്‍കി. 4നീ എനിക്കു വളരെ പ്രധാനമാണ്‌, 
അതിനാല്‍ നിന്നെ ഞാന്‍ മഹത്വപ്പെടുത്തും. 
ഞാന്‍ നിന്നെ സ്നേഹിക്കുന്നു, നിനക്കു പകരം 
ഞാന്‍ എല്ലാ ജനങ്ങളെയും രാഷ്ട്രങ്ങളെയും 
നല്‍കുകയും ചെയ്യും.” 








ദൈവം സദാ തന്‍െറ ഭനത്തോടൊപ്പം 











തന്‍െറ കുട്ടികളെ ദൈവം 

ഭവനത്തില്‍ കൊണ്ടുവരും 
“അതിനാല്‍ ഭയപ്പെടേണ്ടതില്ല! ഞാന്‍ 
നിന്നോടൊപ്പമുണ്ട്‌! നിന്‍െറ മക്കളെ ഞാന്‍ 
ഒരുമിച്ചുകൂട്ടി നിന്‍്െറയടുക്കലേക്കു കൊണ്ടു 
വരും. കിഴക്കുനിന്നും പടിഞ്ഞാറു നിന്നും ഞാന 
വരെ സംഭരിക്കും. വടക്കിനോടു ഞാന്‍ പറയും: 
എന്‍െറ ജനത്തെ എനിക്കു തരിക! തെക്കിനോടു 
ഞാന്‍ പറയും: എന്‍െറ ജനത്തെ തടവറയിലി 
ടരൂത്‌! എന്‍െറ പുത്രന്മാരെയും പുത്രിമാരെയും 
വിദൂരദേശങ്ങളില്‍ നിന്നും കൊണ്ടു വരിക! 
7എന്‍േറതായവരെ-എന്‍െറ നാമം ഉള്ളവരെ 


692 


ഞാന്‍ തെരഞ്ഞെടുത്തിരിക്കുന്നത്‌. ഞാനാകു 
ന്നു സത്യദൈവം. എനിക്കുമുമ്പ്‌ ദൈവമുണ്ടാ 
യിരുന്നില്ല. എനിക്കുശേഷവും ദൈവമുണ്ടാകി 
ല്ല. 1ഞാ൯ സ്വയം യഹോവയാകുന്നു. മറ്റൊരു 
രക്ഷകനില്ലതാനും-ഏകനായവ൯ ഞാനാകു 
ന്നു. 12നിന്നോടു സംസാരിച്ചവന്‍ ഞാനാകുന്നു. 
നിന്നെ ഞാന്‍ രക്ഷിച്ചു. നിന്നോടു ഞാന്‍ 
ഇക്കാര്യങ്ങള്‍ പറഞ്ഞു. നിന്നോടുകൂടെയുണ്ടാ 
യിരുന്നവ൯ന്‍ ഏതെങ്കിലും അപരിചിതനല്ല. 
നീയാകുന്നു എന്‍െറ സാക്ഷി, ഞാന്‍ ദൈവ 
വും.” (യഹോവ സ്വയം പറഞ്ഞതാണിതൊ 
ക്കെ.) 1*ഞാനെപ്പോഴും ദൈവമായിരുന്നു. 
ഞാനെന്തെങ്കിലും ചെയ്താല്‍ അതു മാറ്റി മറി 
ക്കാ൯ ആര്‍ക്കും കഴിയില്ല. എന്‍െറ ശക്തിയില്‍ 
നിന്നും മനുഷ്യരെ രക്ഷിക്കാനും ആര്‍ക്കും കഴി 
യില്ല.” 

14യഹോവ, യിനസ്രായേലിന്‍െറ വിശുദ്ധനായ 
വന്‍, നിന്നെ രക്ഷിക്കുന്നു. യഹോവ പറയുന്നു, 
“നിനക്കായി ഞാന്‍ ബാബിലോണിലേക്കു 
സൈന്യത്തെ അയയ്ക്കും. അനേകംപേര്‍ പിടി 
ക്കപ്പെടും. അവര്‍, കല്‍ദായക്കാര്‍ സ്വന്തം കുപ്പ 
ലുകളില്‍ കൊണ്ടു പോകപ്പെടും. (കല്‍ദായ 
ക്കാര്‍ ആ കപ്പലുകളെച്ചൊല്ലി വളരെ അഹങ്ക 
രിക്കുന്നവരാണ്‌.) ടനിന്‍െറെ വിശുദ്ധനായ 
യഹോവ ഞാനാകുന്നു. യിസ്രായേലിനെ 
ഞാന്‍ സൃഷ്ടിച്ചു. ഞാന്‍ നിന്‍െറ രാജാവാ 
കുന്നു.” 








ദൈവം തന്‍െറ ജനത്തെ വീണ്ടും രക്ഷിക്കും 
1യഹോവ സമുദ്രത്തിലൂടെ പാത നിര്‍മ്മി 
ക്കും. തിരയടിക്കുന്ന വെള്ളത്തിലും തന്‍െറ ജന 
ത്തിനായി അവന്‍ പാതയുണ്ടാക്കും. യഹോവ 
പറയുന്നു, 17“സ്വന്തം രഥങ്ങളും കുതിരകളും 
സൈന്യങ്ങളുമുപയോഗിച്ച്‌ എന്നോടു യുദ്ധം 
ചെയ്യുന്നവര്‍ പരാജയപ്പെടുത്തപ്പെടും. അവര്‍ 
പിന്നീടൊരിക്കലും എഴുന്നേല്‍ക്കുകയില്ല. 
അവര്‍ നശിപ്പിക്കപ്പെടും. മെഴുകുതിരിനാളം 
അണയുംപോലെ അവര്‍ തടയപ്പെടും. 18അതി 
നാല്‍ ആരംഭത്തിലുണ്ടായ കാര്യങ്ങള്‍ അനു 
സ്മരിക്കരുത്‌. വളരെ മുമ്പൊരുകാലത്തു സംഭ 
വിച്ചതൊന്നിനെപ്പറ്റിയും ചിന്തിക്കരുത്‌. 14എ 
ന്തുകൊണ്ടെന്നാല്‍, ഞാന്‍ പുതിയ കാര്യങ്ങള്‍ 
ചെയ്യും! ഇനി നീ ഒരു ചെടിപോലെ വളരും. 








എനന്‍റെറയടുക്കലേക്കു കൊണ്ടു വരിക! അവരെ 
ഞാന്‍ എനിക്കുവേണ്ടി സൃഷ്ടിച്ചു. അവരെ 
ഞാന്‍ സൃഷ്ടിച്ചു. അവര്‍ എന്‍േറതുമാകുന്നു” 








ലോകത്തിനുള്ള ദൈവത്തിന്‍െറ 

സാക്ഷ്യം യിസ്രായേലാകുന്നു 
ദൈവം പറയുന്നു, “കണ്ണുണ്ടെങ്കിലും അന്ധ 
രായവരെ കൊണ്ടുവരിക. ചെവിയുണ്ടെങ്കിലും 
ചെകിടന്മാരായവരെ കൊണ്ടുവരിക. സര്‍വ്വ 
ജനതയും രാഷ്ട്രങ്ങളും അവിടെ ഒരുമിച്ചുകൂ 
ടുപ്പെടണം. ആരംഭത്തില്‍ എന്തുണ്ടായി എന്നു 
പറയാന്‍ അവരുടെ വ്യാജദൈവങ്ങളിലൊ 
ന്നിന്‌ ആഗ്രഹം ഉണ്ടായേക്കാം. അവര്‍ തങ്ങളുടെ 
സാക്ഷികളെ കൊണ്ടുവരട്ടെ. സാക്ഷി സത്യം 
പറയട്ടെ. അത്‌ അവരുടെ നേരു തെളിയിക്കും.” 
10യഹോവ പറയുന്നു, “നിങ്ങള്‍ എന്‍െറ 
സാക്ഷികളാകുന്നു. ഞാ൯ തെരഞ്ഞെടുത്ത 
ദാസനാകുന്നു നീ. എന്നില്‍ വിശ്വസിക്കാന്‍ 
മനുഷ്യരെ സജ്ജരാക്കുന്നതിനാണു നിന്നെ 
ഞാന്‍ തെരഞ്ഞെടുത്തത്‌. “അവന്‍ ഞാനാകു 
ന്നു” എന്നു നീ മനസ്സിലാക്കാനാണ്‌ നിന്നെ 








ഇതു സത്യമാണെന്ന്‌ നിനക്കു തീര്‍ച്ചയായുമ 
റിയാം. മരുഭൂമിയില്‍ ഞാന്‍ സത്യമായും ഒരു 
മാര്‍ഗ്ഗം നിര്‍മ്മിക്കും. വരണ്ടഭൂമിയില്‍ തീര്‍ച്ച 
യായും ഞാന്‍ നദികള്‍ സൃഷ്ടിക്കും. 22വന്യമൃഗ 
ങ്ങള്‍പോലും എന്നോടു നന്ദിയുള്ളവരാകും. 
വലിയ മൃഗങ്ങളും പക്ഷികളും എന്നെ ആദ 
രിക്കും. മരുഭൂമിയില്‍ വെള്ളമൊഴുക്കുമ്പോള്‍ 
അവര്‍ എന്നെ ആദരിക്കും. വരണ്ട ഭൂമിയില്‍ 
ഞാന്‍ നദികളൊഴുക്കുമ്പോള്‍ അവരെന്നെ മഹ 
ത്വപ്പെടുത്തും. ഞാ൯ തെരഞ്ഞെടുത്ത എന്‍െറ 
ജനത്തിനു ജലം നല്‍കാന്‍ വേണ്ടിയാണ്‌ ഞാന്‍ 
വെള്ളം കൊടുക്കുന്നത്‌. ഞാന്‍ സൃഷ്ടിച്ച മനു 
ഷ്യരാണിവര്‍. അവര്‍ ഗീതങ്ങള്‍ പാടി എന്നെ 
സ്തുതിയ്ക്കുകയും ചെയ്യും. 

2“യാക്കോബേ, നീ എന്നോടു പ്രാര്‍ത്ഥി 
ചില്ല. എന്തുകൊണ്ടെന്നാല്‍ യിസ്രായേലേ, 
നിനക്കു ഞാന്‍ മടുപ്പായിത്തീര്‍ന്നിരിക്കുന്നു. 
2നിന്‍െറ കുഞ്ഞാടുകളെ നീയെനിക്കു ബലി 
യായി കൊണ്ടുവന്നില്ല. നീയെന്നെ മഹത്വപ്പെ 
ടുത്തിയില്ല. നീയെനിക്കു ബലികള്‍ കൊണ്ടുവ 
ന്നില്ല. എനിക്കു ബലികള്‍ നല്‍കാന്‍ നിന്നെ 








693 


ഞാന്‍ നിര്‍ബ്ബന്ധിച്ചുമില്പ. ക്ഷീണിതരാകുന്നതു 
വരെ ധൂപങ്ങള്‍ കത്തിക്കാന്‍ ഞാന്‍ നിന്നെ 
നിര്‍ബന്ധിച്ചില്ല. 4്അതിനാല്‍ നീ നിന്‍െറ 
പണം എന്നെ ആദരിക്കാനുള്ള സാധനങ്ങള്‍ 
വങ്ങാനുപയോഗിച്ചില്ല. പക്ഷേ എന്നെ 
നിന്‍െറ അടിമയെപ്പോലെയാക്കാ൯ നീ ശ്രമി 
ച്ചു. നിന്‍െറ തിന്മകള്‍ എന്നെ മടുപ്പിക്കുംവരെ 
നീ പാപം ചെയ്തു. 

2“ഞാന്‍, ഞാനാകുന്നു നിന്‍െറ പാപങ്ങള്‍ 
തുടച്ചുകളയുന്നവന്‍. എന്നെത്തന്നെ പ്രീതിപ്പെ 
ടുത്താനാണു ഞാനിതു ചെയ്യുന്നത്‌. നിന്റെ 
പാപങ്ങള്‍ ഞാന്‍ ഒരിക്കലും ഓര്‍മ്മിക്കുകയില്ല. 
പക്ഷേ, നീയെന്നെ (നിന്‍െറ നേടുങ്ങളെപ്പറ്റി) 
ഓര്‍മ്മിപ്പിക്കണം. നമുക്കൊത്തുകൂടി എന്താണു 
ശരിയെന്നു നിശ്ചയിക്കാം. നിന്‍െറ പ്രവൃത്തി 
കള്‍ വിവരിച്ച്‌ അതു ന്യായമെന്നു തെളിയിക്ക 
ണം. 27നിന്‍െറ ആദ്യപിതാവു പാപം ചെയ്തു. 
നിന്‍െറ നിയമജ്ഞര്‍ എനിക്കെതിരെ പ്രവര്‍ 
ത്തിച്ചു. നിന്‍െറ വിശുദ്ധഭരണാധിപന്മാരെ 
ഞാന്‍ വിശുദ്ധരല്ലാതാക്കും. യാക്കോബിനെ 
പൂര്‍ണ്ണമായും ഞാന്‍ എന്‍റതാക്കും. യിസ്ധ്രാ 
യേലിനു ദോഷങ്ങള്‍ സംഭവിക്കും.” 

“യാക്കോബേ, നീയെനന്‍െറ ദാസനാകു 

44 ന്നു. എന്നെ ശ്രവിക്കുക! യിസ്രായേലേ, 
നിന്നെ ഞാന്‍ തെരഞ്ഞെടുത്തു. ഞാന്‍ പറ 
യുന്ന കാര്യങ്ങള്‍ കേള്‍ക്കൂ! ഞാനാകുന്നു 
യഹോവ, നിന്നെ സൃഷ്ടിച്ചതു ഞാനാകുന്നു. 
നീ ആയിരിക്കേണ്ടതെന്തോ, നിന്നെ അതാക്കി 
സൃഷ്ടിച്ചതു ഞാനാകുന്നു. നീ നിന്‍െറ അമ്മ 
യുടെ വയറ്റിലായിരുന്നപ്പോള്‍ മുതല്‍ നിന്നെ 
ഞാന്‍ സഹായിച്ചു. എന്‍െറ ദാസനായ 
യാക്കോബേ, ഭയപ്പെടേണ്ടതില്ല. യെശുരൂനേ, 
നിന്നെ ഞാന്‍ തെരഞ്ഞെടുത്തു. 

3ദാഹിക്കുന്നവര്‍ക്കു ഞാന്‍ വെള്ളം ഒഴിച്ചു 














യഹോവയാണ്‌ ഏകദൈവം 





യെശയ്യാവ്‌ 43:24-44:17 


ഞാന്‍ നിന്നോടു പറഞ്ഞിട്ടുണ്ട്‌. നീയെന്‍െറ 
സാക്ഷ്യമാകുന്നു. വേറെ ദൈവമില്ല- ഞാനാ 
കുന്നു ഏകന്‍. വേറൊരു “പാറ'യുമില്ല- ഞാനാ 
ണ്‌ ഏകനെന്ന്‌ എനിക്കറിയാം.” 





വ്യാജദൈവങ്ങള്‍ നിഷ്ഫലങ്ങള്‍ 

9ചിലര്‍ പ്രതിമകളുണ്ടാക്കുന്നു (വ്യാജദൈവ 
ങ്ങള്‍). പക്ഷേ അവ നിഷ്ഫലങ്ങളാണ്‌. മനു 
ഷ്യര്‍ ആ പ്രതിമകളെ സ്നേഹിക്കുന്നു. പക്ഷേ 
പ്രതിമകള്‍ നിഷ്പ്രയോജനങ്ങളാകുന്നു. അവര്‍ 
പ്രതിമകളുടെ സാക്ഷികളാകുന്നു-പക്ഷേ അവ 
ര്‍ക്കു കാണാന്‍ കഴികയില്ല. അവര്‍ക്ക്‌ ഒന്നുമറി 
കയില്ല- തങ്ങളുടെ പ്രവൃത്തികളാല്‍ തങ്ങള്‍ 
നാണം കെടുന്നുവെന്നും അവരറിയുന്നില്ല. 

10ആരാണ്‌ ഈ വ്യാജദൈവങ്ങളെ ഉണ്ടാക്കി 
യത്‌? ഈ നിഷ്പ്രയോജനങ്ങളായ പ്രതിമകള്‍ 
ആരുണ്ടാക്കി? 1പണിക്കാരാണ്‌ ആ ദേവന്മാരെ 
ഉണ്ടാക്കിയത്‌! ആ പണിക്കാരാകട്ടെ മനുഷ്യ 
രാണ്‌- ദേവന്മാരല്ല. അവരെല്ലാം ഒത്തുകൂടി 
ഇക്കാര്യങ്ങള്‍ ചര്‍ച്ച ചെയ്തിരുന്നെങ്കില്‍, 
അപ്പോള്‍ അവര്‍ നാണംകെടുകയും ഭയപ്പെ 
ടുകയും ചെയ്യുമായിരുന്നു. 

2പണിക്കാര൯ തന്‍റെ ഉപകരണങ്ങള്‍ 
കൊണ്ട്‌ കല്‍ക്കരിക്കു മുകളില്‍ വച്ച്‌ ഇരുമ്പു 
പഴുപ്പിക്കുന്നു,. ആ ലോഹം ചുറ്റികകൊണ്ടിടിച്ച 
അയാള്‍ പ്രതിമയാക്കുന്നു. സ്വന്തം കരുത്തുറ്റ 
കൈകളാണയാളുപയോഗിക്കുന്നത്‌. പക്ഷേ 
വിശക്കുമ്പോള്‍ അവനു ശക്തി നഷ്‌ടപ്പെടുന്നു. 
വെള്ളം കുടിക്കുന്നില്ലായെങ്കില്‍ അവന്‍ ക്ഷീ 
ണിതനുമാകുന്നു. 

മറ്റൊരു പണിക്കാരന്‍ നൂലും നാരായവും 
കൊണ്ട്‌ തടിയില്‍ വരയിടുന്നു. അത്‌ എവിടെ 
മുറിക്കണമെന്ന്‌ അയാള്‍ക്കു കാട്ടിക്കൊടുക്കുന്നു. 
പിന്നെ അയാള്‍ ഉളികള്‍കൊണ്ട്‌ തടിയില്‍ 
നിന്നൊരു പ്രതിമ കൊത്തിയെടുക്കുന്നു. മട്ടം 
ഉപയോഗിച്ച്‌ അവന്‍ പ്രതിമയെ അളക്കുന്നു. 








കൊടുക്കും. വരണ്ട സ്ഥലങ്ങളില്‍ ഞാ൯ അരു 
വികളൊഴുക്കും. നിന്‍െറ മക്കളുടെമേല്‍ ഞാനെ 
നെറ ആത്മാവിനെ പകരും-നിന്‍െറ പി൯ഗാ 
മികളുടെ മേല്‍ എന്‍റെ അനുഗ്രഹങ്ങളും. 
നിന്‍െറ കുടുംബത്തിനു മുകളില്‍ ഒരു ജലപ്ര 
വാഹം പോലെയായിരിക്കും അത്‌. 4ലോക 
ത്തിലെ മറ്റു ജനതകള്‍ക്കിടയില്‍ അവര്‍ വളരും. 
ജലപ്രവാഹങ്ങള്‍ക്കരികില്‍ വളരുന്ന മരങ്ങള്‍ 
പോലെയായിരിക്കും അവര്‍. 

ഒരുവന്‍ പറയും, “ഞാന്‍ യഹോവയുടേ 
താണ്‌. മറ്റൊരുത്തന്‍ “യാക്കോബ്‌ എന്ന പേരുപ 
യോഗിക്കും. വേറൊരുത്തന്‍ “ഞാന്‍ യഹോ 
വയുടേത്‌” എന്ന്‌ ഒപ്പിടും. ഇനിയൊരുത്തന്‍ 
യിസ്രായേല്‍” എന്ന പേരും ഉപയോഗിക്കും.” 
യഹോവയാകുന്നു യിസ്രായേലിന്‍റെ രാജാ 
വ്‌. സര്‍വ്വശക്തനായ യഹോവ യിസ്ധ്രായേ 
ലിനെ രക്ഷിക്കുന്നു. യഹോവ പറയുന്നു, “ഞാ 
നാകുന്നു ഏകദൈവം. മറ്റു ദൈവമില്ല. ആദി 
യും അന്തവും ഞാനാകുന്നു. "എന്നെപ്പോലെ 
മറ്റൊരു ദൈവമില്ല. അങ്ങനെയുണ്ടെങ്കില്‍ ആ 
ദൈവമിപ്പോള്‍ സംസാരിക്കട്ടെ. ആ ദൈവം 
വന്ന്‌ അവന്‍ എന്നെപ്പോലെയാണെന്നതിനു 
തെളിവുകള്‍ തരട്ടെ. ഈ പുരാതനജനതയെ 
ഞാന്‍ സൃഷ്ടിച്ചതു മുതലുണ്ടായ കാര്യങ്ങള്‍ 
ആ ദൈവം എന്നോടു പറയണം. ഭാവി അറി 
യാമെന്നുള്ളതിന്‍െറെ തെളിവിനായി ആ ദൈവം 
ഒരു അടയാളം തരട്ടെ. ഭയപ്പെടേണ്ടതില്ല! വ്യസ 
നിക്കേണ്ടതുമില്ല! എന്തു സംഭവിക്കുമെന്നു 














അങ്ങനെ അയാള്‍ തടിയെ കൃത്യം ഒരു മനുഷ്യ 
നെപ്പോലെ ആക്കിത്തീര്‍ക്കുന്നു. ഈ മനുഷ്യ 
രൂപമാകട്ടെ അതിന്‍റെ വസതിയിലിരിക്കുക 
യല്ലാതെ ഒന്നും ചെയ്തുയില്ല. 

1ഒരുവന്‍ ദേവദാരുവോ സൈപ്രസ്സ്സോ ഓക്കു 
മരങ്ങളോ മുറിക്കുന്നു. (ആ മരങ്ങള്‍ അയാള്‍ 
വളര്‍ത്തിയവയല്ല-അവ സ്വന്തം കരുത്താല്‍ 
വനത്തില്‍ വളര്‍ന്നവയാണ്‌. ഒരു പൈന്‍ മരം 
നട്ടാല്‍ മഴ അതിനെ വളര്‍ത്തും.) 15അനന്തരം 
അയാള്‍ ആ മരത്തെ വിറകായി ഉപയോഗി 
ക്കുന്നു. അയാള്‍ മരത്തെ കൊച്ചു വിറകുക 
ളാക്കി കീറുന്നു. ആ വിറക്‌ അയാള്‍ പാചകത്തി 
നും തീ കായാനും ഉപയോഗിക്കുന്നു. കുറച്ചു 
വിറകുപയോഗിച്ച്‌ തീകത്തിച്ച്‌ അയാള്‍ അപ്പം 
ചുടുന്നു. പക്ഷേ ആ വിറകില്‍നിന്നു തന്നെ 
അയാള്‍ ഒരു ദൈവത്തെ ഉണ്ടാക്കുകയും ആരാ 
ധിക്കുകയും ചെയ്യുന്നു! ആ ദൈവം മനുഷ്യനു 
ണ്ടാക്കിയതാണ്‌- പക്ഷേ മനുഷ്യന്‍ ആ പ്രതി 
മയുടെ മുമ്പില്‍ നമസ്കരിക്കുന്നു! 14തടിയില്‍ 
പകുതി അയാള്‍ കത്തിക്കുന്നു. ആ തീയില്‍ 
അയാള്‍ ഇറച്ചി വേവിക്കുകയും വയറു നിറയെ 
തിന്നുകയും ചെയ്യുന്നു. തീ കായുന്നതിന്‌ 
അയാള്‍ വിറകു കത്തിക്കുന്നു. അയാള്‍ പറ 
യുന്നു, “കൊള്ളാം! ഇപ്പോളെനിക്കു ചൂടു കിട്ടി 
യിരിക്കുന്നു, തീയുടെ വെളിച്ചത്തില്‍ എനിക്കു 
കാണുവാനും കഴിയുന്നു.” 17പക്ഷേ കുറച്ചു തടി 
മിച്ചമുണ്ട. അതിനാലയാള്‍ അതുകൊണ്ട്‌ ഒരു 
പ്രതിമയുണ്ടാക്കി അതിനെ ദൈവമെന്നു വിളി 

















യെശയ്യാവ്‌ 44:18-45:6 


ക്കുന്നു. ആ ദൈവത്തിനു മുമ്പില്‍ നമസ്കരിക്കു 
കയും അതിനെ ആരാധിക്കുകയും ചെയ്യുന്നു. 
അയാള്‍ ഉണ്ടാക്കിയ ദൈവത്തോട്‌ അയാള്‍ 





പ്രാര്‍ത്ഥിക്കുന്നു, “നീയാണെന്‍െറെ ദൈവം, 
എന്നെ രക്ഷിച്ചാലും!” 
8തങ്ങളെന്താണു ചെയ്യുന്നതെന്ന്‌ അവര്‍ 


അറിയുന്നില്ല. അവര്‍ മനസ്സിലാക്കുന്നില്ല! അവ 
രുടെ കണ്ണുകള്‍ മൂടപ്പെട്ടിരിക്കുന്നതിനാല്‍ 
കാണാനാകാത്തതു പോലെ. അവരുടെ ഹൃദയ 
ങ്ങള്‍ (മനസ്സുകള്‍) മനസ്സിലാക്കാന്‍ ശ്രമിക്കുന്ന 
തേയില്ല. 14അവര്‍ ഇക്കാര്യങ്ങളെപ്പുറ്റി ആലോ 
ചിച്ചിട്ടേയില്ല. മനുഷ്യര്‍ മനസ്സിലാക്കുന്നില്ല, 
അതിനാലവര്‍ ഇങ്ങനെ സ്വയം ചിന്തിച്ചിട്ടേ 
യില്ല, “പകുതി തടി ഞാന്‍ തീകത്തിച്ചു. കനലു 
കളില്‍ ഞാന്‍ അപ്പവും മാംസവും ചുട്ടു. 
പിന്നെ ഞാന്‍ മാംസം തിന്നു. പിന്നെ അവശേ 
ഷിച്ച തടി ഞാന്‍ ഈ ഭീകര സാധനത്തെ 
ഉണ്ടാക്കാനും ഉപയോഗിച്ചു. ഞാനൊരു തടി 
ക്കടുയെ ആരാധിക്കുന്നു!” 

2ിതാനെന്താണു ചെയ്യുന്നതെന്ന്‌ അയാള്‍ 
അറിയുന്നില്ല. അയാളുടെ മനസ്സു കലങ്ങി. 
അതിനാലത്‌ അയാളെ തെറ്റായ മാര്‍ഗ്ഗത്തി 
ലൂടെ നയിച്ചിരിക്കുന്നു. അയാള്‍ക്ക്‌ സ്വയം 
രക്ഷിക്കാനാകുന്നില്ല. താന്‍ തെറ്റാണു ചെയ്യുന്ന 
തെന്ന്‌ അയാള്‍ക്കു കാണാന്‍ കഴിയുന്നില്ല. 
“ഞാന്‍ പിടിച്ചിരിക്കുന്ന പ്രതിമ ഒരു വ്യാജ 
ദൈവമാണ്‌” എന്നയാള്‍ പറയില്ല. 








സത്യദൈവമാകുന്ന യഹോവ യിസ്രാ 
യേലിനെ സഹായിക്കുന്നു 

24“യാക്കോബേ, ഇക്കാര്യങ്ങള്‍ ഓര്‍മ്മിക്കുക! 
യിസ്രായേലേ, നീയെന്‍റെ ദാസനാണെന്നോ 
ര്‍മ്മിക്കുക. ഞാന്‍ നിന്നെ സൃഷ്ടിച്ചു. നീയെ 
ന്‍െറ ദാസനാകുന്നു. യിസ്രായേലേ, അതിനാല്‍ 
നീയെന്നെ മറക്കരുത്‌. 

മാനിന്‍റെ പാപങ്ങള്‍ വലിയ മേഘങ്ങള്‍ 
പോലെയായിരുന്നു. പക്ഷേ, ആ പാപങ്ങള്‍ 
ഞാന്‍ തുടച്ചുകളഞ്ഞു. നിന്‍െറ പാപങ്ങള്‍, 
ലോലവായൂവില്‍ മേഘം അപ്രത്ൃക്ഷമാകു 
മ്പോലെ പോയിരിക്കുന്നു. നിന്നെ ഞാന്‍ രക്ഷി 
ക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു, അതി 
നാല്‍ നീയെന്നിലേക്കു മടങ്ങി വരിക?” 

23യഹോവ മഹദകര്‍മ്മങ്ങള്‍ ചെയ്തതിനാല്‍ 
ആകാശങ്ങള്‍ സന്തോഷിക്കുന്നു. ഭൂമി, അതി 
ന്‍റെ അഗാധതപോലും, സന്തോഷിക്കുന്നു! 
പര്‍വൃതങ്ങള്‍ ദൈവത്തിനു നന്ദിയോടെ പാടു 
ന്നു. വനവ്വക്ഷങ്ങള്‍ മുഴുവനും ആഹ്റ്റാദിക്കുന്നു! 
എന്തുകൊണ്ടെന്നാല്‍ യഹോവ യാക്കോബി 
നെ രക്ഷിച്ചു. യഹോവ യിസ്രായേലിനു മഹാ 
കാര്യങ്ങള്‍ ചെയ്തു. 

24നീ എന്തായിരിക്കുന്നുവോോ അങ്ങനെ 
യഹോവ നിന്നെ സൃഷ്ടിച്ചു. നീ അമ്മയുടെ 
വയറ്റിലായിരിക്കുമ്പോള്‍ത്തന്നെ യഹോവ 
ഇതു ചെയ്തു. യഹോവ പറയുന്നു, “യഹോവ 
യായ ഞാന്‍ എല്ലാം സൃഷ്ടിച്ചു! ആകാശങ്ങളെ 
ഞാന്‍ സ്വയം വിന്യസിച്ചു! ഭൂമിയെ ഞാന്‍ 
എനിക്കു മുമ്പില്‍ നിവര്‍ത്തി.” 

മവ്യാജപ്രവാചകര്‍ നുണ പറയുന്നു. പക്ഷേ 
അവരുടെ നൂണകള്‍ വ്യാജമാണെന്നു യഹോവ 
തെളിയിക്കുന്നു. മായാജാലക്കാരെ യഹോവ 
വിഡ്ഡികളാക്കുന്നു. ജ്ഞാനികളെപ്പോലും 
യഹോവ കുഴക്കുന്നു. തങ്ങള്‍ വളരെ അറിവു 
ള്ളവരാണെന്നു അവര്‍ ധരിക്കുന്നു. പക്ഷേ 
യഹോവ അവരെ മണ്ടന്മാരെപ്പോലെയാക്കു 




















694 


ന്നു, യഹോവ മനുഷ്യര്‍ക്ക്‌ സന്ദേശം നല്‍കാന്‍ 
തന്‍െറ ദാസന്മാരെ അയയ്ക്കുന്നു. ആ സന്ദേ 
ശം അവന്‍ യാഥാര്‍ത്ഥയമാക്കുകയും ചെയ്യുന്നു. 
മനുഷ്യരെന്തു ചെയ്യണമെന്ന്‌ അവരെ അറിയി 
ക്കാന്‍ യഹോവ ദൂതന്മാരെ അയയ്ക്കുന്നു. അവ 
രൂടെ സന്ദേശങ്ങള്‍ യഹോവ നിറവേറ്റുകയും 


ചെയ്യും.” 





യെഹൂദയെ പുന:സൃഷ്ടിക്കാന്‍ ദൈവം 
കോരെശിനെ തെരഞ്ഞെടുക്കുന്നു 

യഹോവ യെരൂശലേമിനോടു പറയുന്നു, 
“മനുഷ്യര്‍ വീണ്ടും നിന്നില്‍ വസിക്കും!” യെഹൂ 
ദയിലെ നഗരങ്ങളോടു യഹോവ പറയുന്നു, 
“നീ പുനര്‍നിര്‍മ്മിക്കപ്പെടും!” നശിപ്പിക്കപ്പെട്ു 
നഗരങ്ങളോടു യഹോവ പറയുന്നു, “നിങ്ങളെ 
ഞാന്‍ വീണ്ടും നഗരങ്ങളാക്കും!” 

27അഗാധതകളോടു യഹോവ പറയുന്നു, 





“വരണ്ടുപോവുക! നിന്‍െറ ഉറവുകളെയും 
ഞാന്‍ വറ്റിക്കും!” 
22യഹോവ കോരെശിനോടു പറയുന്നു, 


“നീയെന്‍െറ ഇടയനാകുന്നു. എന്‍െറ ഇഷ്ടം 
നീ നിറവേറ്റും. യെരൂശലേമിനോടു നീ പറയും, 
“നീ പുനര്‍നിര്‍മ്മിക്കപ്പെടും'"' ആലയത്തോടു 
നീ പറയും, “നിന്‍െറ അടിത്തറ പുനര്‍ നിര്‍മ്മി 
ക്കപ്പെടും!” 


യിസ്രായേലിനെ സ്വതന്ത്രമാക്കാന്‍ 
ദൈവം കോരെശിനെ തെരഞ്ഞെടുക്കുന്നു 
45 തന്‍െറ തെരഞ്ഞെടുക്കപ്പെട്ട രാജാവായ 
കോരെശിനെച്പറ്റി യഹോവ പറഞ്ഞ 
കാര്യങ്ങള്‍ ഇതാണ്‌: 

“കോരെശിന്‍െറ വലതുകരം ഞാന്‍ ഗ്രഹി 
ക്കും. രാജാക്കന്മാരുടെ അധികാരം കവരുന്നതിന്‌ 
ഞാനവനെ സഹായിക്കും. നഗരകവാടങ്ങള്‍ 
കോരെശിനെ തടയുകയില്ല. ഞാന്‍ നഗരകവാ 
ടങ്ങള്‍ തുറക്കുകയും കോരെശ്‌ അകത്തു കടക്കു 
കയും ചെയ്യും.” 

മ“കോരെശേ, നിന്‍െറ സൈന്യം മുന്നേറും. 
ഞാന്‍ നിനക്കു മുമ്പേ പോവുകയും ചെയ്യും. 
പര്‍വ്വതങ്ങളെ ഞാന്‍ ഇടിച്ചുനിരത്തും. വെങ്കലം 
കൊണ്ടുള്ള നഗരകവാടങ്ങള്‍ ഞാന്‍ തകര്‍ക്കും. 
കവാടത്തിന്‍റെ ഇരുമ്പുസാക്ഷകള്‍ ഞാന്‍ 
ഒടിക്കും. 

ണരുട്ടില്‍ സമ്പാദിക്കപ്പെട്ട സമ്പത്ത്‌ ഞാന്‍ 
നിനക്കു നല്‍കും. ഒളിപ്പിച്ചുവച്ച ആ സമ്പത്ത്‌ 
ഞാന്‍ നിനക്കു തരും. ഞാനാണു യഹോവ 
എന്നു നീ അറിയുന്നതിനാണ്‌ ഇങ്ങനെ ചെയ്യു 
ന്നത്‌. യിസ്രായേലിന്‍റെ ദൈവം ഞാനാകു 
ന്നു, നിന്നെ ഞാന്‍ പേര്‍ചൊല്ലി വിളിക്കുക 
യും ചെയ്യുന്നു! 

“എന്‍റ ദാസനായ യാക്കോബിനുവേണ്ടി 
യാണു ഞാന്‍ ഇതൊക്കെ ചെയ്യുന്നത്‌. എന്‍െറ 
തെരഞ്ഞെടുക്കപ്പെട്ട ജനതയായ യിസ്രായേലു 
കാര്‍ക്കുവേണ്ടിയാണ്‌ ഞാനിതു ചെയ്യുന്നത്‌. 
കോരെശേ, നിന്നെ ഞാന്‍ പേരു ചൊല്ലി വിളി 
ക്കുന്നു. നിനക്കെന്നെ അറിയില്ല. പക്ഷേ നിന്നെ 
ഞാന്‍ പേരു ചൊല്ലിവിളിക്കുന്നു. 

ടഞഞാനാകുന്നു യഹോവ! ഏകദൈവം ഞാനാ 
കുന്നു. മറ്റൊരു ദൈവവുമില്ല. നിന്നെ വസ്ത്ര 
ങ്ങള്‍ ധരിപ്പിച്ചത്‌ ഞാനാകുന്നു. എന്നിട്ടും 
നീയെന്നെ അറിയുന്നില്ല. 

ഞാനാണ്‌ ഏക ദൈവമെന്ന്‌ ജനം മനസ്സി 
ലാക്കാനാണ്‌ ഞാനിതു ചെയ്യുന്നത്‌. ഞാനാണ്‌ 
യഹോവ എന്നും മറ്റൊരു ദൈവവുമില്ലെന്നും 


695 


കിഴക്കുനിന്നും പടിഞ്ഞാറുവരെയുള്ളവര്‍ അറി 
യണം. 

പ്രകാശത്തെ ഞാന്‍ സൃഷ്ടിച്ചു. ഇരുട്ടിനെ 
യും ഞാന്‍ സൃഷ്ടിച്ചു. സമാധാനം ഞാനുണ്ടാ 
ക്കുന്നു. ദുരിതങ്ങളും ഞാനുണ്ടാക്കുന്നു. ഞാനാ 
കുന്നു യഹോവ-ഇതെല്ലാം ഞാന്‍ ചെയ്യുകയും 
ചെയ്യുന്നു. 

ആകാശത്തിലെ മേഘങ്ങള്‍ ഭൂമിയില്‍ മഴ 
പോലെ നന്മ പെയ്യിക്കട്ടെ! ഭൂമി പിളര്‍ന്ന്‌ രക്ഷ 
വളരട്ടെ! നന്മയും അതില്‍ വളരട്ടെ! യഹോ 
വയാകുന്ന ഞാന്‍ അവനെ സൃഷ്ടിച്ചു. 





തന്‍െറ സൃഷ്ടികളെ ദൈവം 
നിയന്ത്രിക്കുന്നു 

“മനുഷ്യരെ നോക്കുക! അവര്‍ തങ്ങളെ 
സൃഷ്ടിച്ചവനുമായി തര്‍ക്കിക്കുന്നു. അവര്‍ 
എന്നോടു തര്‍ക്കിക്കുന്നതു കാണുക! പൊട്ടിയ 
മണ്‍കലത്തിന്‍െറ കഷണങ്ങള്‍ പോലെയാണ 
വര്‍. മണ്‍കലമുണ്ടാക്കുവാ൯ന്‍ മയമുള്ള കളിമ 
ണ്ൂപയോഗിക്കുന്നു. “നീയെന്താണു ചെയ്യു 
ന്നതു മനുഷ്യാ?” എന്നു കളിമണ്ണു ചോദിക്കുന്നു 
മില്ല. സൃഷ്ടികള്‍ക്ക്‌ സ്രഷ്ടാവിനെ ചോദ്യം 
ചെയ്യാനുള്ള ശക്തിയില്ല. മനുഷ്യര്‍ ഈ കളിമ 

പോലെയാകുന്നു. 14പിതാവ്‌ തന്‍െറ കുട്ടി 
കള്‍ക്കു ജീവന്‍ നല്‍കുന്നു. “എന്തിനാണ്‌ അങ്ങെ 
നിക്കു ജീവന്‍ നല്‍കിയത്‌?” എന്ന്‌ കുട്ടിക്കു 
ചോദിക്കാന്‍ കഴിയുകയില്ല. “എന്തിനാണെ 
ന്നെ പ്രസവിച്ചത്‌?” എന്‌ കുട്ടികള്‍ക്ക്‌ സ്വന്തം 
അമ്മയെ ചോദ്യം ചെയ്യാനാവില്ല.” 

ദൈവമായ യഹോവയാകുന്നു യിസ്ധായേ 
ലിന്‍െറ വിശുദ്ധന്‍. അവന്‍ യിസ്രായേലിനെ 
സൃഷ്ടിച്ചു. യഹോവ പറയുന്നു, 

“എന്‍െറ മക്കളേ, നിങ്ങളെന്നോട്‌ അടയാളം 
ചോദിച്ചു. ഞാന്‍ ചെയ്ത കാര്യങ്ങള്‍ കാണി 
ക്കാന്‍ നിങ്ങളെന്നോടാവശ്യപ്പെട്ടു. 

12അതിനാലിതാ! ഭൂമിയെ ഞാന്‍ സൃഷ്ടിച്ചു. 
അതിലെ സകല മനുഷ്യരെയും ഞാന്‍ സൃഷ്ടി 
ച്ചു. ഞാനെനന്‍െറ സ്വന്തം കൈകളുപയോഗിച്ച്‌ 
ആകാശത്തെ സൃഷ്ടിച്ചു. ആകാശത്തിലെ 
സര്‍വ്വസൈന്യത്തിനും ഞാന്‍ കല്പന നല്‍കി. 

3കോരെശിന്‌ ഞാനവന്‍െറ ശക്തി നല്‍കിയ 
തിനാല്‍ അവന്‍ നല്ലകാര്യങ്ങള്‍ ചെയ്യും. അവ 
നന്‍െറെ ജോലി ഞാന്‍ അനായാസമാക്കുകയും 
ചെയ്യും. കോരെശ്‌ എന്‍െറ നഗരം പുനര്‍നിര്‍ 
മ്മിക്കും. എന്‍െറ ജനത്തെ അവന്‍ സ്വതന്ത്രരാ 
ക്കുകയും ചെയ്യും. എന്‍െറ ജനത്തെ കോരെശ്‌ 
എനിക്കു വില്‍ക്കുകയില്പ. ഇതൊക്കെ ചെയ്യുന്ന 
തിന്‌ ഞാനവനു കൂലികൊടുക്കുകയും വേണ്ട. 
മനുഷ്യര്‍ സ്വതന്ത്രരാക്കപ്പെടും. അവരുടെ സ്വാ 
തന്ത്യം എനിക്കു സനജന്യമായിരിക്കും.” സര്‍വ്വ 
ശക്തനായ യഹോവ പറഞ്ഞതാണിതൊക്കെ. 

14യഹോവ പറയുന്നു, “ഈജിപ്തും എത്രയോ 
പ്ൃയയും ധനികമാണ്‌. പക്ഷേ യിസ്രായേലേ, 
ആ ധനമൊക്കെ നിനക്കു കിട്ടു. സേബയിലെ 
ഉയരം കൂടിയവര്‍ നിനന്‍റേതാകും. കഴുത്തില്‍ 
ചങ്ങലയുമായി അവര്‍ നിനക്കു പിന്നാലെ 

















യെശയ്യാവ്‌ 45:7-25 


1അനേകംപേര്‍ വ്യാജദൈവങ്ങളെ ഉണ്ടാ 
ക്കുന്നു. പക്ഷേ അവര്‍ നിരാശരാകും. അവരെ 
ല്ലാവരും നാണം കെട്ടുപോകും. 

പക്ഷേ യിസ്രായേല്‍ യഹോവയാല്‍ രക്ഷി 
ക്കപ്പെടും. ആ രക്ഷ നിത്യമായി തുടരും. യിസ്ധാ 
യേല്‍ ഒരിക്കല്‍പ്പോലും നാണം കെടുത്തപ്പെടു 
കയില്ല. 

18യഹോവ ദൈവമാകുന്നു. ആകാശത്തെയും 
ഭൂമിയെയും അവന്‍ സൃഷ്ടിച്ചു. ഭൂമിയെ യഹോ 
വ അതിന്‍െറ സ്ഥാനത്തു പ്രതിഷ്ഠിച്ചു. താന്‍ 
സൃഷ്ടിച്ചപ്പോള്‍ ഭൂമി ശൂന്യമായിരിക്കരുതെന്ന്‌ 
യഹോവ ആഗ്രഹിച്ചു. താമസിക്കാന്‍ വേണ്ടി 
യാണവന്‍ അതിനെ സൃഷ്ടിച്ചത്‌! “ഞാനാ 
കുന്നു യഹോവ. മറ്റൊരു ദൈവമില്ല. 

ഞാന്‍ രഹസ്യത്തില്‍ സംസാരിചില്ല. 
ഞാന്‍ സ്വതന്ത്രമായി സംസാരിച്ചു. എന്‍െറ 
വാക്കുകള്‍ ഞാന്‍ ലോകത്തിന്‍െറ ഇരുട്ടില്‍ ഒളി 

റിച്ചു വയ്ക്കുന്നില്ല. എന്നെ ശൂന്യസ്ഥലങ്ങ 
ളില്‍ തേടണമെന്ന്‌ ഞാന്‍ യാക്കോബിന്‍െറ 
ജനങ്ങളോടു പറഞ്ഞില്ല. ഞാ൯ യഹോവയാ 
കുന്നു, ഞാന്‍ സത്യം പറയുകയും ചെയ്യുന്നു. 
സത്യമായ കാര്യങ്ങള്‍ ഞാന്‍ പറയുന്നു.” 


താനാണ്‌ ഏകദൈവമെന്ന്‌ 
യഹോവ തെളിയിക്കുന്നു 

20“നിങ്ങള്‍ അന്യരാഷ്ട്രങ്ങളില്‍നിന്നും രക്ഷ 
പെട്ടിരിക്കുന്നു. അതിനാല്‍ ഒത്തു ചേര്‍ന്ന്‌ 
എന്‍െറ മുമ്പില്‍ വരിക. (ഇവര്‍ വ്യാജദൈവങ്ങ 
ളുടെ പ്രതിമകളെടുക്കുന്നു. ഈ നിഷ്പ്രയോ 
ജന ദേവന്മാരോട്‌ ഇവര്‍ പ്രാര്‍ത്ഥിക്കുന്നു. 
പക്ഷേ തങ്ങള്‍ എന്താണു ചെയ്യുന്നതെന്ന്‌ 
അവര്‍ അറിയുന്നില്ല. ഇവരോട്‌ എന്നിലേക്കു 
വരാന്‍ പറയുക. അവര്‍ തങ്ങളുടെ വ്യവഹാരം 
അവതരിപ്പിച്ച്‌ ചര്‍ച്ച ചെയ്യട്ടെ.) 

“വളരെക്കാലം മുമ്പു നടന്ന കാര്യങ്ങളെപ്പറ്റി 
നിങ്ങളോടാരാണു പറഞ്ഞത്‌? വളരെ വളരെ 
മുമ്പു മുതല്‍ക്കേ ഇക്കാര്യങ്ങള്‍ നിങ്ങളോടു 
പറഞ്ഞുകൊണ്ടിരുന്നതാരാണ്‌? യഹോവയായ 
ഞാനാകുന്നു ഇക്കാര്യങ്ങള്‍ പറഞ്ഞത്‌. ഏക 
ദൈവം ഞാനാകുന്നു. എന്നെപ്പോലെ മറ്റൊരു 
ദൈവമുണ്ടോ? മറ്റൊരു നല്ല ദൈവമുണ്ടോ? 
മനുഷ്യരെ രക്ഷിക്കുന്ന മറ്റൊരു ദൈവമുണ്ടോ? 
ഇല്ല! മറ്റൊരു ദൈവമില്ല! 22വിദൂരദേശവാസി 
കളേ, നിങ്ങളിനിയും വ്യാജദൈവങ്ങളെ പിന്തു 
ടരുന്നത്‌ നിര്‍ത്തുക. നിങ്ങള്‍ എന്നെ അനുഗ 
മിച്ച്‌ രക്ഷനേടുക. ഞാന്‍ ദൈവമാകുന്നു. 
മറ്റൊരു ദൈവമില്ല. ഞാന്‍ മാത്രമാകുന്നു 
ദൈവം. 

23“ഞാന്‍ എന്‍െറ ശക്തിയാല്‍ ഈ വാഗ്ദാനം 
ചെയ്യുന്നു. ഞാന്‍ വാഗ്ദാനം ചെയ്യുമ്പോള്‍ 
ആ വാഗ്ദാനം സത്യമാകുന്നു. ഞാന്‍ വാഗ്ദാ 
നം ചെയ്തവ സംഭവിക്കും! എല്ലാവരും എനിക്കു 
മുമ്പില്‍ നമസ്കരിക്കുകയും ചെയ്യും. എല്ലാവ 
രും എന്നെ അനുഗമിക്കാമെന്ന്‌ സത്യം ചെയ്യുക 
യും ചെയ്യും. 4ജനം പറയും, “നന്മയും ശക്തി 
യും യഹോവയില്‍ നിന്നേ വരികയുള്ളൂ.” 

ചിലര്‍ യഹോവയില്‍ കോപിഷ്ഠരാണ്‌. 
































നടക്കും. അവര്‍ നിന്‍െറ മുമ്പില്‍ നമസ്കരി 
ക്കും. അവര്‍ നിന്നോടു പ്രാര്‍ത്ഥിക്കുകയും 
ചെയ്യും.” യിസ്രായേലേ, ദൈവം നിന്നോടൊ 
പ്പമാകുന്നു. മറ്റു ദൈവവുമവിടെയില്ല. 

15ദൈവമേ, മനുഷ്യര്‍ക്കു കാണാന്‍ കഴി 
യാത്ത ദൈവാമാകുന്നു നീ. യിസ്രായേലിന്‍െറ 
രക്ഷകനാകുന്നു നീ. 


പക്ഷേ യഹോവയുടെ സാക്ഷികള്‍ വരിക 
യും യഹോവ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ 
പ്പറ്റി സംസാരിക്കുകയും ചെയ്യും. അങ്ങനെ, 
കോപിക്കുന്ന അവര്‍ ലജ്ജിതരാകും. 2$യിന്ധ്രാ 
യേലുകാരെ നന്മ ചെയ്യാന്‍ യഹോവ സഹാ 
യിക്കും. ജനം തങ്ങളുടെ ദൈവത്തില്‍ അഭിമാനി 
ക്കുകയും ചെയ്യും. 


യെശയ്യാവ്‌ 46:1-47:9 


വ്യാജദൈവങ്ങള്‍ പ്രയോജനമില്ലാത്തവര്‍ 

40 ബേലും നെബോയും എന്‍െറ മുമ്പില്‍ 

നമസ്കരിക്കും. ആ വ്യാജദൈവങ്ങള്‍ 
വെറും പ്രതിമകള്‍. മനുഷ്യര്‍ ആ പ്രതിമകളെ 
മൃഗങ്ങളുടെ പുറത്തു കയറ്റിക്കൊണ്ടു പോകൂ 
ന്നു-ചുമക്കേണ്ട വലിയ ഭാരങ്ങള്‍ മാത്രമാണവ. 
വ്യാജദൈവങ്ങള്‍ മനുഷ്യരെ ക്ഷീണിപ്പിക്കുക 
മാത്രമേ ചെയ്യുന്നുള്ളൂ. ആ വ്യാജദൈവങ്ങളെ 
ല്ലാം നമസ്കരിക്കും-അവയെല്ലാം നിലംപതി 
ക്കും. ആ വ്യാജദൈവങ്ങള്‍ക്ക്‌ രക്ഷപെടാനാ 
വില്ല-അവയെല്ലാം തടവുകാരെപ്പോലെ കൊ 
ണ്ടുപോകപ്പെടും. 

3“യാക്കോബിന്‍െറ കുടുംബമേ, എന്നെ ശ്രവി 
ക്കുക! ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന യിസ്രായേ 
ലുകാരേ, ശ്രദ്ധിക്കുക! ഞാന്‍ നിങ്ങളെ ചുമക്കു 
കയായിരുന്നു. അമ്മമാരുടെ വയറ്റിലായിരുന്ന 
see ഞാന്‍ നിങ്ങളെ ചുമന്നിരുന്നു. 
നിങ്ങള്‍ ജനിച്ചപ്പോള്‍ നിങ്ങളെ ഞാന്‍ ചുമ 
ന്നു. വയസ്സാകുമ്പോഴും നിങ്ങളെ ഞാന്‍ ചുമ 
ക്കും. നിങ്ങളുടെ തലമുടി നരയ്ക്കും. എന്നിരു 
ന്നാലും നിങ്ങളെ ഞാന്‍ ചുമക്കും. എന്തുകൊ 
ണ്ടെന്നാല്‍, നിങ്ങളെ ഞാന്‍ സൃഷ്ടിച്ചു. നിങ്ങ 
ളെ ഞാന്‍ തുടര്‍ന്നും ചുമക്കുകയും രക്ഷിക്കു 
കയും ചെയ്യും. 

“എന്നെ മറ്റാരെങ്കിലുമായി താരതമ്യം 
ചെയ്യാനാകുമോ? ഇല്ല! എനിക്കു സമാനനായി 
ആരുമില്ല. എന്നെ്പറ്റിയുള്ളതെല്പാം മനസ്സിലാ 
ക്കാന്‍ നിനക്കാവില്ല. എന്നെപ്പോലെ മറ്റൊന്നു 
മില്ല. ചിലര്‍ക്കു സ്വര്‍ണ്ണവും വെള്ളിയും സമൃദ്ധ 
മായൂണ്ട്‌. അവരുടെ പണസഞ്ചിയില്‍നിന്നും 
സ്വര്‍ണ്ണം വീഴുന്നു. അവര്‍ തങ്ങളുടെ വെള്ളി 
തുലാസില്‍ തൂക്കുന്നു. തടിയില്‍ വ്യാജദൈവ 
ത്തെ കൊത്തിയുണ്ടാക്കാനവര്‍ കലാകാരനു 
പണം കൊടുക്കുന്നു. പിന്നെ, അവര്‍ നമസ്കരി 
ക്കുകയും ആ വ്യാജദൈവങ്ങളെ ആരാധിക്കുക 
യും ചെയ്യും. അവര്‍ തങ്ങളുടെ വ്യാജദൈവ 
ങ്ങളെ ചുമലിലേറ്റി നടക്കുന്നു. ആ വ്യാജദൈ 
വം നിഷ്ഫലമാകുന്നു- മനുഷ്യര്‍ക്ക്‌ അവയെ 
ചുമക്കേണ്ടി വരുന്നു! പ്രതിമയെ മനുഷ്യര്‍ നില 
ത്തുറപ്പിക്കുന്നു; അവയ്ക്കു ചലിക്കാന്‍ കഴിയു 
ന്നില്ല. ആ വ്യാജദൈവം ഒരിക്കലും അതിന്‍െറ 
സ്ഥാനത്തുനിന്നും മാറുന്നില്ല. മനുഷ്യര്‍ അതി 
ന്‍െറ നേര്‍ക്ക്‌ ആക്രോശിക്കും; പക്ഷേ അത്‌ 
മറുപടി പറയുന്നില്ല. ആ വ്യാജദൈവം ഒരു 
പ്രതിമമാത്രം. മനുഷ്യരെ അവരുടെ ദൂരിതങ്ങ 
ളില്‍നിന്നും രക്ഷിക്കാന്‍ അതിനാവില്ല. 

“നിങ്ങള്‍ പാപം ചെയ്തിരിക്കുന്നു. ഇതെ 
പ്പറ്റി നിങ്ങള്‍ വീണ്ടും ചിന്തിക്കണം. ഇക്കാര്യ 
ങ്ങള്‍ ഓര്‍മ്മിക്കുകയും ശക്തരാകുകയും ചെയ്യു 
ക. 9പണ്ടു സംഭവിച്ച കാര്യങ്ങള്‍ ഓര്‍മ്മിക്കുക. 
ഞാന്‍ ദൈവമാകുന്നു എന്ന്‌ ഓര്‍മ്മിക്കുക. വേ 
റൊരു ദൈവമില്ല. ആ വ്യാജദൈവങ്ങള്‍ എന്നെ 
പ്പോലെയല്ല. 

10അവസാനത്തില്‍ എന്തൊക്കെ സംഭവിക്കു 
മെന്ന്‌ ആരംഭത്തിലേ ഞാന്‍ നിങ്ങളോടു പറ 
ഞ്ഞു. കുറേക്കാലം മുമ്പ്‌, അതുവരെ സംഭവി 
ക്കാത്ത കാര്യങ്ങള്‍ ഞാന്‍ നിങ്ങളോടു പറഞ്ഞി 
രുന്നു. ഞാനെന്തെങ്കിലും ആസൂത്രണം ചെയ്‌ 
താല്‍ അതു സംഭവിക്കുന്നു. ഞാനാഗ്രഹിക്കു 
ന്നതു ഞാന്‍ ചെയ്യുന്നു. ॥കിഴക്കുനിന്നും ഒരു 
വനെ ഞാന്‍ വിളിക്കുകയും ചെയ്യുന്നു. അയാള്‍ 
ഒരു കഴുകനെപ്പോലെയായിരിക്കും. അവന്‍ ഒരു 
വിദൂരരാജ്യത്തുനിന്നും വരികയും ഞാന്‍ നിശ്ച 
യിച്ച കാര്യങ്ങള്‍ ചെയ്യുകയും ചെയ്യും. ഇതൊ 





























696 


ക്കെ ചെയ്യുമെന്ന്‌ ഞാന്‍ നിങ്ങളോടു പറയു 
ന്നു, ഞാനതു ചെയ്യുകയും ചെയ്യും. അവനെ 
ഞാന്‍ സൃഷ്ടിച്ചു. അവനെ ഞാന്‍ കൊണ്ടുവ 
രികയും ചെയ്യും! 

2നിങ്ങള്‍ക്കു വലിയ കരുത്തുണ്ടെന്നു നിങ്ങ 
ളില്‍ ചിലര്‍ കരുതുന്നു-പക്ഷേ നല്ല കാര്യങ്ങ 
ളൊന്നും നിങ്ങള്‍ ചെയ്യുന്നുമില്ല. എന്നെ ശ്രവി 
ക്കുക! ഞാന്‍ നല്ല കാര്യങ്ങള്‍ ചെയ്യും! വൈ 
കാതെ ഞാന്‍ എന്റെ ജനത്തെ രക്ഷിക്കും. 
സീയോനിനും എന്‍റെ അത്ഭുതകരമായ 
യിസ്രായേലിനും ഞാന്‍ രക്ഷ കൊണ്ടുവരും.” 


ബാബിലോണിനുള്ള ദൈവസന്ദേശം 
“ചെളിയില്‍ വീണ്‌ അവിടെത്തന്നെയി 
47 രിക്കുക! കല്‍ദയരുടെ കന്യകാപുത്രീ, 
നിലത്തിരിക്കുക! നീയിപ്പോള്‍ ഭരണാധിപ 
യല്ല! നീ മൃദുലയും ലോലവതിയുമാണെന്ന്‌ 
ജനം കരുതുകയില്ല. 

ഇനി നീ അത്യദ്ധ്വാനം ചെയ്യണം. തിരികല്ലെ 
ടുത്തു ധാന്യം പൊടിച്ച്‌ നീ മാവുണ്ടാക്കണം. 
നിന്‍െറ മൂടുപടം മാറ്റുകയും മേലങ്കി അഴിച്ചു 
കളയുകയും ചെയ്യുക. നീ നിന്‍െറ രാജ്യം 
വിട്ടുപോകണം. മനുഷ്യര്‍ക്ക്‌ നിന്‍െറ കാലുകള്‍ 
കാണാനാവും വിധം നിന്‍െറ പാവാട ഉയര്‍ത്തു 
കയും നദികള്‍ കടക്കുകയും ചെയ്യുക, 

പുരുഷന്മാര്‍ നിന്‍െറ രഹനസ്ധ്യഭാഗങ്ങള്‍ 
കാണുകയും നിന്നെ ലൈംഗികമായി ഉപയോ 
ഗിക്കുകയും ചെയും. നിന്‍െറ ചീത്ത പ്രവൃത്തി 
കള്‍ക്ക്‌ നിന്നെക്കൊണ്ടു ഞാന്‍ പകരം വീട്ടിക്കും. 
നിന്നെ സഹായിക്കാന്‍ ഒരുത്തനും വരികയു 
മില്ല. 

4എന്‍ററ ജനം പറയുന്നു, “ദൈവം ഞങ്ങളെ 
രക്ഷിക്കുന്നു. അവന്റെ നാമം: സര്‍വ്വശക്ത 
നായ യഹോവ, യിസ്രായേലിന്‍െറ വിശുദ്ധ 
നായവന്‍ എന്നാകുന്നു.” 

അതിനാല്‍ ബാബിലോണേ അവിടെ 
ശാന്തമായിരിക്കുക. കല്‍ദയരുടെ പുത്രീ, ഇരുട്ടി 
ലേക്കു പോവുക. എന്തെന്നാല്‍ നീ ഇനി 
അധികം കാലം “രാജ്യങ്ങളുടെ റാണി” ആയി 
രിക്കില്പ. 

എന്‍റ ജനത്തോടു ഞാന്‍ കോപിച്ചിരുന്നു. 
അവര്‍ എന്‍റതാകുന്നു. പക്ഷേ ഞാ൯ കോപി 
ച്ചിരുന്നു. അതിനാല്‍ അവരെ ഞാന്‍ പ്രമാണി 
കളല്ലാതാക്കി. അവരെ ഞാന്‍ നിനക്കു തന്നു. 
നീ അവരെ ശിക്ഷിക്കുകയും ചെയ്തു. പക്ഷേ 
നീ അവരോടു കാരുണ്യം കാണിച്ചതേ ഇല്ല. 
വൃദ്ധരെക്കൊണ്ടു പോലും നീ നന്നായി പണി 
യെടുപ്പിച്ചു. 

"നീ പറഞ്ഞു, “ഞാന്‍ എന്നെന്നേക്കും ജീവി 
ക്കും. ഞാനെപ്പോഴും റാണിയായിരിക്കും.” നീ 
അവരോടു ചെയ്ത തിന്മകളെ നീയൊന്നു 
ശ്രദ്ധിക്കുകകൂടി ചെയ്തില്ല. എന്തു സംഭവിക്കു 
മെന്ന്‌ നീ ചിന്തിച്ചില്ല. 

8അതിനാല്‍ “മനോഹരീ” ഇതു ശ്രദ്ധിക്കുക! 
സുരക്ഷിതയെന്ന്‌ നിനക്കു തോന്നുകയും “പ്രമാ 
ണിയായ ഏകവ്യക്തി ഞാനാകുന്നു. എന്നെ 
പ്പോലെ പ്രധാനവ്യക്തിയായി ആരുമില്ല. 
ഞാനൊരിക്കലും വിധവയാകില്ല. എനിക്കെ 
പ്പോഴും കുട്ടികളുണ്ടായിരിക്കും എന്നു നീ 
സ്വയം പറയുകയും ചെയ്യുന്നു. 

ഈ രണ്ടു കാര്യങ്ങള്‍ പൊടുന്നനവേ നിന 
ക്കു സംഭവിക്കും. ആദ്യം നിനക്കു നിന്‍െറ കൂട്ടി 
കള്‍ നഷ്ടപ്പെടും. പിന്നെ നിനക്കു നിന്‍െറ 
ഭര്‍ത്താവ്‌ നഷ്ടപ്പെടും. അതെ, സത്യമായും 

















697 


നിനക്കിതു സംഭവിക്കും. നിന്‍െറ ജാലവിദ്യ 
കളോ ചെലപ്പടിവിദ്യകളോ നിന്നെ രക്ഷിക്കില്ല. 

10നീ തിന്മകള്‍ ചെയ്യുന്നു, പക്ഷേ അപ്പോഴും 
സുരക്ഷിതയെന്നു നിനക്കു തോന്നുന്നു. “എന്‍െറ 
തിന്മകള്‍ ആരും കാണുന്നില്ല.” എന്നു നീ സ്വയം 
കരുതുന്നു. നിന്‍െറ ജ്ഞാനവും അറിവും 
നിന്നെ രക്ഷിക്കുമെന്ന്‌ നീ കരുതുന്നു. “ഏക 
വ്യക്തി ഞാനാകുന്നു. എന്നെപ്പോലെ പ്രമാണി 
യായി ആരുമില്ല” എന്നു നീ സ്വയം കരുതുന്നു. 

ദിപക്ഷേ നിനക്കു ദുരിതങ്ങളുണ്ടാകും. അതെ 
പ്പോള്‍ സംഭവിക്കുമെന്നു നിനക്കറികയില്ല. 
പക്ഷേ ദുരന്തത്തിന്‍റെ വരവായി. ആ ദുരിത 
ങ്ങള്‍ക്കു തടയിടാന്‍ നിനക്കൊന്നും ചെയ്യാനാ 
വില്ല. എന്താണു സംഭവിച്ചതെന്നു പോലും 
അറിയാത്തവിധത്തില്‍ നീ വേഗത്തില്‍ നശി 
പ്പിക്കപ്പെടും! 

ജീവിതത്തിലുടനീളം ജാലവിദ്യകളും 
ചെപ്പടിവിദ്യകളും പഠിക്കാന്‍ നീ അത്ൃദ്ധ്വാ 
നം ചെയ്തു. അതിനാല്‍ നിന്‍െറ ജാലവിദ്യ 
യും ചെല്പടിവിദ്യയുമൊക്കെ ഉപയോഗിക്കാന്‍ 
തുടങ്ങുക! ആ ജാലവിദ്യകള്‍ നിന്നെ സഹായി 
ച്ചേക്കാം. നിനക്കാരെയെങ്കിലും പേടിപ്പിക്കാന്‍ 
കഴിഞ്ഞേക്കാം. 

3നിനക്ക്‌ വളരെയധികം ഉപദേഷ്ടാക്കളുണ്ട്‌. 
അവര്‍ തരുന്ന ഉപദേശങ്ങള്‍ നിനക്കു മടുത്തോ? 
എങ്കില്‍ നിന്‍െറ നക്ഷത്രനിരീക്ഷകരെ അയ 
യ്ക്കുക. മാസാരംഭം പറയാനവര്‍ക്കു കഴിയും. 
അതിനാല്‍ നിനക്കു ദുരിതങ്ങളെപ്പോള്‍ ഉണ്ടാ 
കുമെന്ന്‌ അവര്‍ക്ക്‌ നിന്നോടു പറയാനായേ 
ക്കാം. 

14പക്ഷേ അവര്‍ തങ്ങളെത്തന്നെ രക്ഷിക്കാന്‍ 
പോലും കഴിയാത്തവരായിരിക്കും. അവര്‍ വൈ 
ക്കോല്‍പോലെ കത്തും. അപ്പംപുടാന്‍ പോലും 
കനല്‍ അവശേഷിക്കാത്തതുപോലെ അവര്‍ 
വേഗത്തില്‍ കത്തും. കായാനൊരല്പം തീ പോ 
ലും അവശേഷിക്കില്ല. 
15നീ എന്തിനുവേണ്ടിയൊക്കെ കഠിനാദ്ധ്വാ 
നം ചെയ്തോ അതിനൊക്കെ അങ്ങനെ സംഭ 
വിക്കും. നിന്‍െറ ജീവിതത്തിലുടനീളം നീയു 
മായി വ്യാപാരം നടത്തിയവര്‍ നിന്നെ വിട്ടു 
പോകും. ഓരോരുത്തരും അവനവന്‍റെ വഴിയേ 
പോകും. നിന്നെ രക്ഷിക്കാന്‍ ആരും അവശേഷി 
ക്കുകയുമില്ല.” 











ദൈവം തന്‍െറ ലോകത്തെ ഭരിക്കുന്നു 
യഹോവ പറയുന്നു, “യാക്കോബിന്‍റെ 
4 കുടുംബമേ, എന്നെ ശ്രവിക്കുക! നിങ്ങള്‍ 
സ്വയം “യിസ്രായേല്‍” എന്നു വിളിക്കുന്നു. 
നിങ്ങള്‍ യെഹൂദയുടെ കുടുംബക്കാരാണ്‌. 
നിങ്ങള്‍ യഹോവയുടെ നാമത്തില്‍ വാഗ്ദാന 
ങ്ങള്‍ ചെയ്യുന്നു. യിസ്രായേലിന്‍റെ ദൈവ 
ത്തെ നിങ്ങള്‍ വാഴ്ത്തുന്നു. പക്ഷേ അങ്ങനെ 
ചെയ്യുമ്പോള്‍ നിങ്ങള്‍ വിശ്വസ്തരോ ആത്മാ 
ര്‍ത്ഥതയുള്ളവരോ അല്ല.” 
2അതെ, അവര്‍ വിശുദ്ധനഗരത്തിലെ പരര 
ന്മാരാകുന്നു. യിന്രായേലിന്‍െറ ദൈവത്തെ 
അവര്‍ ആശ്രയിക്കുന്നു. സര്‍വ്വശക്തനായ 
യഹോവ എന്നാകുന്നു അവന്‍െറ നാമം. 
3“സംഭവിക്കുന്ന കാര്യങ്ങള്‍ ഞാന്‍ പണ്ടേ 
പ്രവചിച്ചതാണ്‌. അക്കാര്യങ്ങളെപ്പറ്റിയെല്ലാം 
ഞാന്‍ നിങ്ങളോടു പറഞ്ഞു. പെട്ടെന്നു ഞാ൯ 
അതെല്ലാം സംഭവിപ്പിക്കുകയും ചെയ്തു. 
നിങ്ങള്‍ കഠിനഹൃദയരെന്നറിയാമെന്നതു 
കൊണ്ടാണ്‌ ഞാനതൊക്കെ ചെയ്തത്‌. ഞാന്‍ 








യെശയ്യാവ്‌ 47:10-48:14 


പറഞ്ഞതെന്തെങ്കിലും വിശ്വസിക്കാന്‍ നിങ്ങള്‍ 
കൂട്ടാക്കിയില്ല. നിങ്ങള്‍ വളയാത്ത ഇരുമ്പുപോ 
ലെയും വെങ്കലം പോലെയും കഠിനഹൃദയരാ 
യിരുന്നു. 

ടഅതിനാല്‍ എന്തു സംഭവിക്കുമെന്ന്‌ വളരെ 
പ്പണ്ടുതന്നെ ഞാന്‍ നിന്നോടു പറഞ്ഞിരുന്നു. 
അവ സംഭവിക്കുന്നതിനു വളരെ മുമ്പുതന്നെ 
ഇക്കാര്യങ്ങള്‍ ഞാന്‍ പ്രവചിച്ചിരുന്നു. “നമ്മളു 
ണ്ടാക്കിയ ദേവന്മാരിതു ചെയ്തു” എന്നു നിങ്ങ 
ള്‍ക്കു പറയാന്‍ കഴിയാതാക്കാനാണ്‌ ഞാനിതു 
ചെയ്തത്‌. “നമ്മുടെ വിഗ്രഹങ്ങള്‍, നമ്മുടെ 
പ്രതിമകള്‍, ഇതൊക്കെ സംഭവിപ്പിച്ചു' എന്നു 
നിങ്ങള്‍ പറയാതിരിക്കാനാണു ഞാനിതു 
ചെയ്തത്‌.” 


യിസ്രായേലുകാരെ ശുദ്ധീകരി 
ക്കാന്‍ ദൈവം ശിക്ഷിക്കുന്നു 

“സംഭവിച്ചതെല്ലാം നിങ്ങള്‍ കേള്‍ക്കുകയും 
കാണുകയും ചെയ്തു. അതിനാല്‍ ആ വാര്‍ത്ത 
നിങ്ങള്‍ മറ്റുള്ളവരോടു പറയണം. ഇപ്പോള്‍ 
നിങ്ങള്‍ക്കിനിയും അറിയാത്ത പുതിയ കാര്യ 
ഞങ്ങളെപ്പറ്റി ഞാന്‍ പറയാം. 

ഇതൊന്നും പണ്ടുണ്ടായ കാര്യങ്ങളല്ല. ഇതൊ 
ക്കെ ഇപ്പോള്‍ നടക്കുന്ന കാര്യങ്ങളാണ്‌. ഇന്ന 
ത്തേതിനു മുമ്പ്‌ നിങ്ങള്‍ ഇക്കാര്യങ്ങളെപ്പറ്റി 
കേട്ടിരിക്കയില്ല. “ഞങ്ങള്‍ക്കിതറിയാവുന്നതാ 
ണല്ലോ” എന്നു പറയാന്‍ നിങ്ങള്‍ക്കാവില്ല. 

പക്ഷേ അപ്പോഴും നിങ്ങളെന്നെ ശ്രവിച്ചില്ല! 
നിങ്ങളൊന്നും പഠിച്ചുമില്ല! ഞാന്‍ പറഞ്ഞതൊ 
ന്നും ചെവിക്കൊള്ളാന്‍ നിങ്ങള്‍ കൂട്ടാക്കിയില്ല. 
നിങ്ങള്‍ എനിക്കെതിരാകുമെന്ന്‌ ആരംഭം മുത 
ല്‍ക്കേ എനിക്കറിയാമായിരുന്നു. ജനിച്ചപ്പോള്‍ 
മുതല്‍ നിങ്ങള്‍ എനിക്കെതിരെ കലാപം കാട്ടി 
യിരുന്നു. 

പക്ഷേ ഞാന്‍ ക്ഷമാശീലനായിരിക്കും. ഇതു 
ഞാന്‍ എനിക്കായി ചെയ്യും. കോപാകുലനായി 
നിങ്ങളെ നശിപ്പിക്കാത്തതിന്‌ മനുഷ്യര്‍ എന്നെ 
വാഴ്ത്തും. എന്‍െറ കാത്തിരിപ്പിന്‌ നിങ്ങ 
ളെന്നെ വാഴ്ത്തും. 

10നോക്കൂ, നിങ്ങളെ ഞാന്‍ ശുദ്ധരാക്കും. മനു 
ഷയര്‍ വെള്ളിയെ അഗ്നിയില്‍ ശ്രുദ്ധീകരി 
ക്കുന്നു. പക്ഷേ ദുരിതങ്ങളിലൂടെയായിരിക്കും 
ഞാന്‍ നിങ്ങളെ ശുദ്ധീകരിക്കുക. 

1ഞാനിത്‌ എനിക്കായി സ്വയം ചെയ്യും- 
എനിക്കായി! ഞാന്‍ പ്രമാണിയല്ലാത്തതുപോ 
ലെ നിങ്ങളെന്നെ പരിഗണിക്കില്ല! ചില വ്യാജ 
ദൈവങ്ങള്‍ എന്‍െറ തേജസ്സും സ്തുതിയും 
കൈയടക്കാന്‍ ഞാന്‍ അനുവദിക്കയില്ല! 

യാക്കോബേ, എന്നെ ശ്രവിക്കുക! യിസ്ധ്രാ 
യേലേ, എന്‍െറ ജനമാകാ൯ നിന്നെ ഞാന്‍ 
വിളിച്ചു. അതിനാല്‍ എന്നെ ശ്രവിക്കുക! ആരം 
ഭം ഞാനാകുന്നു! അവസാനവും ഞാനാകുന്നു! 

13എനന്‍െെറ സ്വന്തം കൈകള്‍കൊണ്ട്‌ ഞാന്‍ 
ഭൂമിയെ സൃഷ്ടിച്ചു. എന്‍െറ വലതുകരം ആകാ 
ശത്തെ സൃഷ്ടിച്ചു. ഞാനവരെ വിളിക്കു 
കയാണെങ്കില്‍, അവരൊന്നിച്ച്‌ എന്‍െറ 
മൂമ്പില്‍ വരും. 

4നിങ്ങളെല്ലാവരും ഇവിടെ വന്ന്‌ എന്നെ 
ശ്രവിക്കുക! ഇതൊക്കെ സംഭവിക്കുമെന്ന്‌ ഏതെ 
ങ്കിലും വ്യാജദൈവം പറഞ്ഞോ? ഇല്ല!” ബാബി 
ലോണുകാരോടും കല്‍ദയരോടും യഹോവ 
ആഗ്രഹിക്കുന്നത്‌ അവന്‍ തെരഞ്ഞെടുത്തവന്‍ 


ചെയ്യും. 

















യെശയ്യാവ്‌ 48:15-49:10 


15യഹോവ പറയുന്നു, “അവനെ ഞാന്‍ വിളി 
ക്കുമെന്ന്‌ ഞാന്‍ നിങ്ങളോടു പറഞ്ഞതാണ്‌. 
അവനെ ഞാന്‍ കൊണ്ടുവരികയും ചെയ്യും! 
അവനെ ഞാന്‍ വിജയിപ്പിക്കും. 

16ഇവിടെ വന്ന്‌ എന്നെ ശ്രവിക്കുക! ബാബി 
ലോണ്‍ ഒരു രാഷ്ട്രമായി ആരംഭിച്ചപ്പോള്‍ 
ഞാനവിടെയുണ്ടായിരുന്നു. ഞാന്‍ പറഞ്ഞത്‌ 
ആളുകള്‍ മനസ്സിലാക്കുന്നതിന്‌ ആരംഭംമുതല്‍ 
ക്കേ ഞാന്‍ വ്യക്തമായി സംസാരിച്ചിരുന്നു.” 

അനന്തരം യെശയ്യാവു പറഞ്ഞു, “ഇപ്പോള്‍, 
എന്‍െറ യജമാനനായ യഹോവ എന്നെയും 
അവന്‍െറ ആത്മാവിനെയും നിങ്ങളോടിതു പറ 
യാനയയ്ക്കുന്നു. 7യിസ്രായേലിന്‍െറ വിശു 
ദ്ധനും രക്ഷകനുമായ യഹോവ പറയുന്നു, 

“നിന്‍െറ ദൈവമാകുന്ന യഹോവ ഞാനാ 
കുന്നു. സഹായകരമായ കാര്യങ്ങള്‍ ചെയ്യാന്‍ 
നിന്നെ ഞാന്‍ പഠിപ്പിക്കുന്നു. നീ പോകേണ്ട 
വഴിയേ നിന്നെ ഞാ൯ നയിക്കുന്നു. 

18നീയെന്നെ അനുസരിച്ചിരുന്നെങ്കില്‍, സമാ 
ധാനം നിന്നിലേക്കു നിറഞ്ഞൊഴുകുന്ന നദി 
പോലെ വരുമായിരുന്നു. സമുദ്രത്തിലെ തിരമാ 
ലകള്‍ പോലെ നിനക്കു പിന്നെയും പിന്നെയും 
നന്മകളുണ്ടാകുമായിരുന്നു. 

19നീയെന്നെ അനുസരിച്ചിരുന്നെങ്കില്‍, നിന 
ക്കൊരുപാടു കൂട്ടികളുണ്ടാകുമായിരുന്നു. അവര്‍ 
മണല്‍ത്തരികള്‍പോലെയായിരുന്നേനെ. 
നീയെന്നെ അനുസരിച്ചിരുന്നെങ്കില്‍ നീ നശി 
പ്പിക്കപ്പെടുമായിരുന്നില്ല. നീ എന്നോടൊപ്പം 
തുടരുമായിരുന്നു.” 

20 എനറെ ജനമേ, ബാബിലോണ്‍ വിട്ടുപോ 
വുക! എന്‍െറ ജനമേ, കല്‍ദയരില്‍ നിന്നും 
ഓടിപ്പോവുക! ഈ വാര്‍ത്ത ആഹ്റ്റാദത്തോടെ 
ജനത്തോടു പറയുക! ഭൂമിയിലെ വിദൂരദേശ 
ങ്ങളിലൊക്കെ ഈ വാര്‍ത്ത പരത്തുക! മനുഷ്യ 
രോടു പറയുക, “തന്‍റ ദാസനായ യാക്കോ 
ബിനെ യഹോവ രക്ഷിച്ചു! 

യഹോവ തന്‍െറ ജനത്തെ മരുഭൂമിയിലൂടെ 
നയിച്ചു. പക്ഷേ അവര്‍ക്കു ദാഹമുണ്ടായില്ല! 
എന്തുകൊണ്ടെന്നാല്‍ അവന്‍ തന്‍െറ ജനത്തി 
നായി പാറയില്‍നിന്നും വെള്ളം പ്രവഹിപ്പി 








698 


ഞാന്‍ അത്ഭുതങ്ങള്‍ 
ചെയ്യും.” 

ഞാന്‍ പറഞ്ഞു, “ഞാന്‍ വെറുതേ കഠിനാ 
ദ്വവാനം ചെയ്തു. പ്രയോജനമുള്ളതൊന്നും 
ഞാന്‍ ചെയ്തില്ല. എന്‍െറ ശക്തി മുഴുവന്‍ 
ഉപയോഗിച്ചു, പക്ഷേ ഞാന്‍ യഥാര്‍ത്ഥത്തി 
ലൊന്നും ചെയ്യുന്നില്ല. അതിനാല്‍ എന്നെക്കൊ 
ണ്ട എന്തുചെയ്യണമെന്ന്‌ യഹോവ നിശ്ചയി 
കട്ട. എന്‍െറ പ്രതിഫലം ദൈവം നിശ്ചയി 
ക്കണം. 

യഹോവ എന്നെ അമ്മയുടെ വയറ്റില്‍ 
സൃഷ്ടിച്ചു. അതിനാല്‍ ഞാനവനന്‍െറ ദാസനാ 
യിരിക്കും. യാക്കോബിനെയും യിസന്ധരായേലി 
നെയും ഞാന്‍ അവനിലേക്കു തിരികെ കൊണ്ടു 
വരികയും വേണം. യഹോവ എന്നെ മഹത്വ 
പ്പെടുത്തും. എന്‍െറ ദൈവത്തില്‍നിന്നും എനി 
ക്കു ശക്തി ലഭിക്കും.” യഹോവ എന്നോടു പറ 
ഞ്ഞു, 

“എന്‍െറ ദാസനാകുന്ന നീ എനിക്കു വേണ്ടി 
യാക്കോബിന്‍െറ ഗോത്രങ്ങളെ ഉയര്‍ത്തുകയും 
യിസ്രായേലിന്‍െറ അവശിഷ്ടരെ പൂര്‍വ്വസ്ഥി 
തിയിലാക്കുകയും ചെയ്യും. യാക്കോബിന്‍റെ 
ഗോത്രങ്ങള്‍ എന്നിലേക്കു മടങ്ങിവരും. പക്ഷേ 
നിനക്കു മറ്റൊരു ജോലിയുണ്ട്‌; അത്‌ ഇതിനെ 
ക്കാളും പ്രധാനമാണ്‌! നിന്നെ ഞാന്‍ എല്ലാ 
രാഷ്ട്രങ്ങള്‍ക്കും പ്രകാശമാക്കും. ഭൂമിയിലെ 
സകലജനത്തിനും നീ എന്‍െറ രക്ഷയുടെ മാര്‍ 
ഗൂമായിരിക്കും.” 

"യഹോവ, യിസ്രായേലിനന്‍െറ വിശുദ്ധനായ 
വന്‍, യിസ്ധരായേലിനന്‍െറ രക്ഷകന്‍ പറയുന്നു, 
“എന്‍റ ദാസന്‍ വിനീതനാകുന്നു. അവന്‍ 
ഭരണാധിപന്മാരെ സേവിക്കുന്നു. പക്ഷേ ജനം 
അവനെ വെറുക്കുന്നു. പക്ഷേ, രാജാക്കന്മാര്‍ 
അവനെ കാണുകയും അവനെ ആദരിക്കാന്‍ 
നില്‍ക്കുകയും ചെയ്യും. വലിയ നേതാക്കന്മാര്‍ 
അവന്‍െറ മുമ്പില്‍ നമസ്കരിക്കും.” യിസ്രായേ 
ലിനന്‍െറ വിശുദ്ധനാകുന്ന യഹോവ ആഗ്രഹി 
ക്കുന്നതിനാല്‍ അങ്ങനെ സംഭവിക്കും. യഹോവ 
യില്‍ ആശ്രയിക്കാം. നിന്നെ തെരഞ്ഞെടുത്ത 
വന്‍ അവനാകുന്നു. 


പ്രവര്‍ത്തിക്കുകയും 

















ച്ചു! അവന്‍ പാറപിളര്‍ക്കുകയും അതില്‍നിന്നും 
വെള്ളം പ്രവഹിക്കുകയും ചെയ്തു!” 

പക്ഷേ, യഹോവ ഇത്രയുംകൂടി പറഞ്ഞു, 
“ദുഷ്ടന്മാര്‍ക്ക്‌ സമാധാനമുണ്ടായിരിക്കയില്ല!” 





ദൈവം തന്‍െറ വിശിഷ്ട ദാസനെ 
വിളിക്കുന്നു 
4 വിദൂര ദേശവാസികളേ, എന്നെ ശ്രവി 
ക്കുക! സകലഭൂനിവാസികളും ശ്രദ്ധിക്കു 
ക! ഞാന്‍ ജനിക്കും മുമ്പേ, യഹോവ അവനെ 
സേവിക്കാന്‍ എന്നെ വിളിച്ചു. അമ്മയുടെ ഗര്‍ഭ 
ത്തിലായിരിക്കെത്തന്നെ യഹോവ എന്‍െറ 
പേരുവിളിച്ചു. 
യഹോവ അവനുവേണ്ടി സംസാരിക്കാന്‍ 
എന്നെ ഉപയോഗിക്കുന്നു. മൂര്‍ച്ചയേറിയ വാളു 
പോലെ അവന്‍ എന്നെ ഉപയോഗിക്കുന്നു. 
പക്ഷേ, അവന്‍ തന്‍െറ കൈയില്‍ ഒളിപ്പിച്ച്‌ 
എന്നെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. കൂര്‍ത്ത 
അമ്പുപോലെ അവനെന്നെ ഉപയോഗിക്കുന്നു. 
പക്ഷേ തന്‍െറ ആവനാഴിയില്‍ എന്നെ ഒളിപ്പി 
ക്കുകയും ചെയ്യുന്നു. 
യഹോവ എന്നോടു പറഞ്ഞു, “യിസ്രായേ 
ലേ, നീയെന്‍െറ ദാസനാകുന്നു. നിന്നോടൊപ്പം 





രക്ഷയുടെ ദിവസം 

യഹോവ പറയുന്നു, “ഞാനെന്‍റെ കരുണ 
കാട്ടുന്ന ഒരു വിശിഷ്ടദിനം വരും. അന്നു ഞാന്‍ 
നിന്‍െറ പ്രാര്‍ത്ഥനകള്‍ക്കു മറുപടി നല്‍കും. 
ഞാന്‍ നിന്നെ രക്ഷിക്കുന്ന ഒരു വിശേഷദിന 
മുണ്ടാകും. അന്നു ഞാന്‍ നിന്നെ രക്ഷിക്കും. 
നിന്നെ സംരക്ഷിക്കും. എനിക്കു മനുഷ്യരുമായി 
ഒരു കരാറുണ്ടെന്നതിന്‌ നീ സാക്ഷ്യമായിരിക്കു 
കയും ചെയ്യും. രാജ്യം ഇപ്പോള്‍ നശിപ്പിക്കപ്പെ 
ട്ടെങ്കിലും നീയത്‌ ഉടമസ്ഥനു തിരികെ നല്‍കും. 

9തടവുകാരോടു “തടവറയില്‍നിന്നും പുറത്തു 
വരൂ” എന്ന്‌ നീ പറയും. ഇരുട്ടില്‍ കഴിയുന്നവ 
രോടു “ഇരുട്ടില്‍നിന്നും പുറത്തു വരൂ” എന്നു 
നീ പറയും. അവര്‍ യാത്രചെയ്യുമ്പോള്‍ ഭക്ഷി 
ക്കും. മൊടുക്കുന്നുകളില്‍പ്പോലും അവര്‍ക്ക്‌ ഭക്ഷ 
ണം ലഭിക്കും. 

10അവര്‍ക്ക്‌ വിശിക്കുകയില്ല. ദാഹിക്കുകയു 
മില്ല. സൂര്യതാപമോ കാറ്റോ അവരെ ബാധിക്കു 
കയില്ല. എന്തെന്നാല്‍ ദൈവം അവരെ ആശ്വ 
സിപ്പിക്കുകയും നയിക്കുകയും ചെയ്യുന്നു. ജല 
പ്രവാഹങ്ങള്‍ക്കരികിലൂടെ ദൈവം അവരെ 
നയിക്കും. 








699 


1എനന്‍െറെ ജനത്തിനായി ഞാനൊരു പാത 


യെശയ്യാവ്‌ 49:11-50:5 


കൊണ്ടുവരും. അവര്‍ നിന്‍െറ കുട്ടികളെ 





യൊരുക്കും. പര്‍വ്വതങ്ങള്‍ ഇടിച്ചു നിരത്തപ്പെ 
ടും, താഴ്ന്ന പാതകള്‍ ഉയര്‍ത്തപ്പെടും. 

12ഇതാ! വിദൂരദേശങ്ങളില്‍ നിന്ന്‌ ആളുകള്‍ 
എന്‍റെറയടുത്തേക്കൂു വരുന്നു. വടക്കുനിന്നും 
പടിഞ്ഞാറുനിന്നും ആളുകള്‍ എന്‍െറയടുത്തേ 
ക്കു വരുന്നു. ഈജിപ്തിലെ അസ്വാനില്‍നിന്നും 
ആളുകള്‍ എന്‍െറയടുത്തേക്കു വരുന്നു.” 

13സ്വര്‍ഗ്ഗുങ്ങളേ, ഭൂമിയേ ആഹ്ാദിക്കൂ! പര്‍വ്വ 
തങ്ങളേ, ആഹറ്റാദാരവം മൂഴക്കൂ! എന്തെന്നാല്‍ 
യഹോവ തന്‍െറ ജനത്തെ ആശ്വസിപ്പിക്കുന്നു. 
തന്‍റെ ദരിദ്രജനത്തോടു യഹോവ നന്മ 
കാട്ടുന്നു. 








സീയോന്‍ ഉപേക്ഷിക്കപ്പെട്ടവള്‍ 

1പക്ഷേ ഇപ്പോള്‍ സീയോന്‍ പറയുന്നു, 
“യഹോവ എന്നെ ഉപേക്ഷിച്ചു. എന്‍െറ യജമാ 
നന്‍ എന്നെ മറന്നു.” 

പക്ഷേ ഞാന്‍ പറയുന്നു, “ഒരു സ്ത്രീക്കു 
തന്‍െറ കുഞ്ഞിനെ മറക്കാനാവുമോ? ഇല്ല! താന്‍ 
പ്രസവിച്ച കുട്ടിയെ സ്ത്രീയ്ക്കു മറക്കാനാവു 
മോ? ഇല്ല! സ്ത്രീയ്ക്കു തന്‍െറ മക്കളെ മറക്കാന്‍ 
കഴിയില്ല. എനിക്ക്‌ (യഹോവ) നിന്നെയും മറ 
ക്കാനാവില്ല. 

16നോക്കുക, നിന്‍െറ പേര്‍ ഞാനെന്‍റെ കൈ 
യില്‍ എഴുതിയിരിക്കുന്നു. നിന്നെപ്പറ്റി ഞാന്‍ 
എപ്പോഴും ഓര്‍ക്കുന്നു! 
17നിന്‍െറ കുട്ടികള്‍ നിന്‍െറയടുത്തേക്കു മട 
ങ്ങിവരും. നിന്നെ തോല്ലിച്ചവര്‍ നിന്നെ ഒറ്റയ്ക്കു 
വിട്ടുപോകും.” 








യിസ്രായേലിന്‍െറ ജനം തിരികെവരുന്നു 

8തുകളിലേക്കു നോക്കുക! നിനക്കു ചുറ്റിലും 
നോക്കുക! നിന്‍െറ കുട്ടികളെല്ലാം ഒരുമിച്ച്‌ 
നിന്‍െറയടുത്തേക്കു വരുന്നു. യഹോവ പറയു 
ന്നു, “എന്‍െറ ജീവനാണെ വാഗ്ദാനം ചെയ്യു 
ന്നു: നിന്‍െറ കൂട്ടികള്‍ നീ കഴുത്തിലണിയുന്ന 
ആഭരണം പോലെയായിരിക്കും. മണവാട്ടിക്ക്‌ 
കഴുത്താഭരണം പോലെയായിരിക്കും നിന്‍െറ 
കുട്ടികള്‍. 

19നീ ഇപ്പോള്‍ തകര്‍ക്കപ്പെടുകയും തോല്ലിക്ക 
പ്പെടുകയും ചെയ്തിരിക്കുന്നു. നിന്‍െറ ദേശം 
ഉപയോഗശുൂന്യമാകുന്നു. പക്ഷേ ചെറിയൊരു 
കാലത്തിനുശേഷം നിന്‍െറ നാട്ടില്‍ ധാരാളം 
മനുഷ്യരുണ്ടാകും. നിന്നെ നശിപ്പിച്ചവര്‍ ദൂരെ, 
ദൂരെയായിരിക്കും. 

മനിനക്കു നഷ്ടപ്പെട്ട കുട്ടികളെയോര്‍ത്ത്‌ നീ 
ദുഃഖിച്ചിരുന്നു, പക്ഷേ ആ കുട്ടികള്‍ “അവിടം 
തീരെ ചെറിയതാണ്‌! ഞങ്ങള്‍ക്കു വസിക്കാന്‍ 
വിശാലമായ സ്ഥലം തരൂ. എന്നു നിന്നോടു 
പറയും. 

2അപ്പോള്‍ നീ സ്വയം പറയും, “ആരാണെ 
നിക്കീ കുട്ടികളെയെല്ലാം തന്നത്‌? ഇതു കൊള്ളാ 
മല്ലോ. ഞാന്‍ ദൂ:ഖിതയും ഏകാകിയുമായി 
രുന്നു. ഞാന്‍ പരാജിതയും എന്‍െറ ജനത്തില്‍ 
നിന്നകറ്റപ്പെട്ടവളുമായിരുന്നു. പിന്നെ ആരാണ്‌ 
ഈ കുട്ടികളെ എനിക്കു തന്നത്‌? നോക്കൂ, ഞാന്‍ 
ഒറ്റപ്പെട്ടവളായിരുന്നു. ഈ കുട്ടിളെല്ലാം എവിടെ 
നിന്നു വന്നു?” 

22എന്‍െറ യജമാനനായ യഹോവ പറയുന്നു, 
“ഞാന്‍ രാഷ്ട്രങ്ങളുടെ നേര്‍ക്ക്‌ എനെറെ കൈ 
വീശും. എന്‍റ പതാക ഞാന്‍ എല്ലാവരും 
കാണത്തക്ക വിധത്തില്‍ ഉയര്‍ത്തും. അപ്പോള 
വര്‍ നിന്‍െറ കുട്ടികളെ നിന്‍െറയടുത്തേക്കു 











സ്വന്തം ചുമലിലേറ്റുകയും കൈയിലെടുക്കുക 
യും ചെയ്യും. 
23നിന്‍െറെ കുട്ടികള്‍ക്ക്‌ രാജാക്കന്മാര്‍ ഗുരുക്ക 
ന്മാരാകും. രാജപുത്രിമാര്‍ അവരെ പരിപാലി 
ക്കും. ആ രാജാക്കന്മാരും രാജപുത്രിമാരും നിനക്കു 
മുമ്പില്‍ നമസ്കരിക്കും. നിന്‍റെ പാദത്തിലെ 
ചെളിയില്‍ അവര്‍ ചുംബിക്കും. അപ്പോള്‍ 
ഞാനാണു യഹോവ എന്നു നീ അറിയും. 
അപ്പോള്‍, എന്നില്‍ ആശ്രയിക്കുന്നവ൯ നിരാ 
ശനാവുകയില്ലെന്ന്‌ നീ അറിയും.” 
24ശക്തനായ പടയാളി യുദ്ധത്തില്‍ നേടിയ 
ധനം നിനക്ക്‌ അവനില്‍ നിന്നെടുക്കാന്‍ കഴി 
യില്ല. ശക്തനായ ഭടന്‍ കാവല്‍ നില്‍ക്കുമ്പോള്‍ 
തടവുകാരനു രക്ഷപ്പെടാന്‍ കഴിയില്ല. 
25എന്നാല്‍ യഹോവ പറയുന്നു, “തടവുകാര്‍ 
രക്ഷപ്പെടും. ആരെങ്കിലും വന്ന്‌ തടവുകാരെ 
ശക്തനായ ഭടനില്‍നിന്നും രക്ഷിക്കും. ഇതെങ്ങ 
നെ സംഭവിക്കും? നിന്‍െറ യുദ്ധങ്ങള്‍ ഞാന്‍ 
ചെയ്യും. നിന്‍െറ കുട്ടികളെ ഞാന്‍ രക്ഷിക്കും. 
2ആ ജനം നിന്നെ മുറിവേല്ലിച്ചു. പക്ഷേ 
അവരെക്കൊണ്ട്‌ ഞാന്‍ അവരുടെ തന്നെ ശരീരം 
തീറ്റിക്കും. അവരുടെ സ്വന്തം രക്തം അവര്‍ 
കുടിക്കുന്ന വീഞ്ഞാകും. അപ്പോള്‍ യഹോവയാ 
ണ്‌ നിന്നെ രക്ഷിച്ചതെന്ന്‌ എല്ലാവരും അറിയും. 
യാക്കോബിന്റെ ശക്തനായവൻ നിന്നെ രക്ഷി 
ച്ചുവെന്ന്‌ എല്ലാമനുഷ്യരും അറിയും.” 


സ്വന്തം പാപങ്ങള്‍ മൂലം യിസ്ധ്രാ 
യേല്‍ ശിക്ഷിക്കപ്പെട്ടു 
യഹോവ പറയുന്നു, “യിസ്രായേല്‍ജന 

൭ മേ, നിങ്ങളുടെ അമ്മയായ യെരൂശലേ 
മിനെ ഞാന്‍ ഉപേക്ഷിച്ചുവെന്ന്‌ നിങ്ങള്‍ പറ 
യുന്നു, എന്നാല്‍ അതിനുള്ള നിയമപത്രമെ 
വിടെ? എന്‍െറ കുട്ടികളേ, ഞാനാര്‍ക്കെങ്കിലും 
കടം വീട്ടാനുണ്ടോ? കടം വീട്ടാന്‍ ഞാന്‍ നിങ്ങ 
ളെ വിറ്റുവോ? ഇല്ല! നിങ്ങള്‍ ചെയ്ത പാപങ്ങ 
ളാലാണ്‌ നിങ്ങള്‍ വില്‍ക്കപ്പെടുത്‌. നിങ്ങളുടെ 
തിന്മകളാലാണ്‌ നിങ്ങളുടെ അമ്മ (യെരൂശ 
ലേം) പറഞ്ഞയയ്ക്കപ്പെടുത്‌. 

ഞോന്‍ ഭവനത്തില്‍ വന്നപ്പോള്‍ അവിടെ 
ആരുമുണ്ടായിരുന്നില്ല. ഞാന്‍ ഒരുപാടു വിളി 
ച്ചു. പക്ഷേ ആരും വിളികേട്ടില്ല. ഞാന്‍ 
നിങ്ങളെ രക്ഷിക്കാനാളല്ലെന്നു നിങ്ങള്‍ കരുതു 
ന്നുവോ? നിങ്ങളുടെ ദുരിതങ്ങളില്‍ നിന്നെല്ലാം 
നിങ്ങളെ രക്ഷിക്കാനുള്ള ശക്തി എനിക്കുണ്ട്‌. 
നോക്കൂ, കടലിനോടു ഞാന്‍ വരണ്ടുപോകാ൯ 
കല്പിച്ചാല്‍ അതു വരണ്ടു പോകും! മത്സ്യങ്ങള്‍ 
വെള്ളമില്ലാതെ ചാകുകയും ചീഞ്ഞളിയുകയും 
ചെയ്യും. 

എനിക്ക്‌ ആകാശത്തെ ഇരുണ്ടതാക്കാം. ദു:ഖ 
ത്തിന്‍െറ വസ്ത്രം പോലെ ആകാശത്തെ ഇരു 
ട്ടുകൊണ്ടു മൂടാന്‍ എനിക്കു കഴിയും.” 


ദൈവത്തിന്‍െറ ദാസന്‍ സത്യമായും 
ദൈവത്തെ ആശ്രയിക്കുന്നു 

“എന്‍റെ യജമാനനായ യഹോവ എനിക്കു 
പഠിപ്പക്കാനുള്ള കഴിവു തന്നു. അതിനാല്‍ 
ഞാനിപ്പോള്‍ ഈ ദു:ഖിതരെ പഠിപ്പിക്കുന്നു. 
എല്ലാ പ്രഭാതത്തിലും അവനെന്നെ ഉണര്‍ത്തു 
കയും വിദ്യാര്‍ത്ഥിയെപ്പോലെ എന്നെ പഠിപ്പി 
ക്കുകയും ചെയുന്നു. എന്‍െറ യജമാനനായ 
യഹോവ എന്നെ പഠിക്കാന്‍ സഹായിക്കുകയും 
ഞാനവനെതിരെ തിരിയാതിരിക്കുകയും ചെ 


യെശയ്യാവ്‌ 50:6-51:13 


യുന്നു. ഞാനവന്‍െറ മാര്‍ഗ്ഗം വെടിയുകയില്ല. 
എന്നെ അടിക്കുവാന്‍ ഞാനവരെ അനുവദി 
ക്കും. എന്‍െറ താടിരോമങ്ങള്‍ പിഴുതെടുക്കാന്‍ 
ഞാനവരെ അനുവദിക്കും. അവരെന്നെ ഉപദ്ര 
വിക്കുകയോ എന്‍െറ മുഖത്തേക്കു തുപ്പുകയോ 
ചെയ്യുമ്പോള്‍ ഞാനെന്‍െറ മുഖം ഒളിപ്പിക്കുക 
യില്ല. "എന്‍െറ യജമാനനായ യഹോവ എന്നെ 
സഹായിക്കും. അതിനാല്‍ അവരുടെ വാക്കു 
കള്‍ എന്നെ മുറിവേല്ലിക്കുകയില്ല. ഞാന്‍ ശക്ത 
നാകും. ഞാന്‍ നിരാശിതനാവുകയില്ലെന്ന്‌ 
എനിക്കറിയാം. 

യേഹോവ എന്നോടൊപ്പമാകുന്നു. ഞാന്‍ 
നിഷ്കളങ്കനെന്ന്‌ അവന്‍ തെളിയിക്കുന്നു. അതി 
നാല്‍ ഞാനൊരപരാധിയാണെന്നു തെളിയി 
ക്കാന്‍ ആര്‍ക്കും കഴിയില്ല. ഞാന്‍ തെറ്റുകാരനെ 
ന്നു തെളിയിക്കാന്‍ ആരെങ്കിലും ആഗ്രഹിക്കുന്നു 
വെങ്കില്‍ അയാള്‍ എന്‍െറയടുത്തു വരികയും 
നമുക്കൊരു വിചാരണ നടത്തുകയും ചെയ്യാം. 
പക്ഷേ നോക്കൂ, എന്‍െറ യജമാനനായ യഹോ 
വ എന്നെ രക്ഷിക്കുന്നു. അതിനാല്‍ എന്നെ 
ദുഷ്ടനായി ചിത്രീകരിക്കാന്‍ ആര്‍ക്കും കഴിക 
യില്ല. അവരെല്ലാവരും വിലകെട്ട പഴയ വസ്ത്ര 
ങ്ങള്‍ പോലെയായിത്തീരും. അവ ചിതലരി 
ക്കും. 

10യഹോവയെ ആദരിക്കുന്നവര്‍, അവന്‍െറ 
ദാസനും ചെവികൊടുക്കും. എന്തു സംഭവിക്കു 
മെന്നറിയാതെ ആ ദാസന്‍ പൂര്‍ണ്ണമായും ദൈ 
വത്തില്‍ ആശ്രയിച്ചു ജീവിക്കുന്നു. അവന്‍ 
സത്യമായും യഹോവയുടെ നാമത്തില്‍ വിശ്വ 
സിക്കുന്നു, ആ ദാസന്‍ തന്‍റ ദൈവത്തില്‍ 
വിശ്വസിക്കുകയും ചെയ്യുന്നു. 

1“നോക്കൂ, നിങ്ങള്‍ തോന്നിയതുപോലെ 
ജീവിക്കുന്നു. നിങ്ങള്‍ സ്വന്തം അഗ്നിയും ദീപ 
ശിഖയും തെളിയിക്കുന്നു. അതിനാല്‍ നിങ്ങ 
ളുടെ രീതിയില്‍ത്തന്നെ ജീവിക്കുക. പക്ഷേ 
നിങ്ങള്‍ ശിക്ഷിക്കപ്പെടും! നിങ്ങള്‍ സ്വന്തം 
അഗ്നിയിലും ദീപത്തിലും വീണു നശിക്കും. 
ഞാനതു സംഭവിപ്പിക്കും.” 




















യിസ്രായേല്‍ അബ്രാഹാമി 
നെപ്പോലെയാകണം 
“നിങ്ങള്‍ ചിലര്‍ നല്ലവരായി ജീവി 
5 ] ക്കാന്‍ വിഷമിക്കുന്നു. സഹായത്തിനായി 
നിങ്ങള്‍ യഹോവയെ സമീപിക്കുന്നു. ഞാന്‍ 
പറയുന്നതു ശ്രദ്ധിക്കുക. നിന്‍െറ പിതാവായ 
അബ്രാഹാമിനെ നോക്കുക. നിന്നെ മൂറിച്ചെ 
ടുത്ത പാറയാണവന്‍. 2അബ്രാഹാം നിന്‍െറ 
പിതാവാകുന്നു, നീ അവനെ നോക്കണം. നീ 
സാറായേയും-നിനക്കു ജന്മം തന്ന സ്ത്രീ-നോ 
ക്കണം. ഞാന്‍ വിളിച്ചപ്പോള്‍ അബ്രാഹാം ഒറ്റ 
യ്ക്കായിരുന്നു. പിന്നെ, ഞാനവനെ അനുഗ്ര 
ഹിച്ചു. അവന്‍ ഒരു മഹാകുടുംബം ആയിത്തീ 
രുകയും ചെയ്തു. അവനില്‍നിന്ന്‌ ഒരുപാടൊ 
രുപാടു പേര്‍ വന്നു.” 
അതേപോലെ യഹോവ സീയോനിനെയും 
അവളുടെ സകല വിജനസ്ഥലങ്ങളെയും 
ആശ്വസിപ്പിക്കും. യഹോവയ്ക്കു അവളെച്ചൊ 
ല്ലിയും അവളുടെ ജനത്തെച്ചൊല്ലിയും വ്യസ 
നം തോന്നുകയും അവള്‍ക്കായി അവനൊരു 
മഹത്തായ കാര്യം ചെയ്യുകയും ചെയ്യും. യഹോ 
വ മരുഭൂമിയെ മാറ്റും. മരുഭൂമി ഏദെന്‍ തോട്ടം 
പോലെ ഒരു തോട്ടമാകും. ആ ദേശം ശൂന്യമായി 
രുന്നു, പക്ഷേ അത്‌ യഹോവയുടെ പൂന്തോട്ടം 
പോലെയായിത്തീരും. അവിടെയുള്ളവര്‍ വള 


700 


രെവളരെ ആഹ്ാദിക്കും. അവിടെയുള്ളവര്‍ 
തങ്ങളുടെ ആഹ്ലാദം പ്രകടിപ്പിക്കും. കൃതജ്ഞത 
യെയും വിജയത്തെയുംപറ്റി അവര്‍ ഗാനങ്ങള്‍ 
പാടുകയും ചെയ്യും. 

4“എനന്‍െറെ ജനമേ, എന്നെ ശ്രവിക്കുക! എന്‍െറ 
തീരുമാനങ്ങള്‍ മനുഷ്യര്‍ക്കു ജീവിതത്തിന്‍െറ 
നേരായ വഴി കാണിച്ചു കൊടുക്കുന്ന പ്രകാശ 
മാണ്‌. 

5എനന്‍െറ നീതിബോധം ഞാനുടനെ കാണി 
ച്ചുകൊടുക്കും. വൈകാതെ നിങ്ങളെ ഞാന്‍ 
രക്ഷിക്കും. ഞാനെന്റെ ശക്തിയുപയോഗിക്കു 
കയും സകലരാഷ്ട്രങ്ങളെയും വിധിക്കുകയും 
ചെയ്യും. സകല വിദൂരദേശങ്ങളും എനിക്കായി 
കാത്തിരിക്കുന്നു. എനെറെ ശക്തി അവരെ രക്ഷി 
ക്കുന്നതിനാണവര്‍ കാത്തിരിക്കുന്നത്‌. 

തുകളില്‍ സ്വര്‍ഗ്ഗത്തിലേക്കു നോക്കുക! താഴെ 
നിങ്ങള്‍ക്കു ചുറ്റുമുള്ള ഭൂമിയെ നോക്കുക! 
ആകാശം പുകമേഘങ്ങള്‍ പോലെ മറയും. ഭൂമി 
വിലകെട്ട വസ്ത്രങ്ങള്‍ പോലെയാകും. ഭൂമിയി 
ലെ മനുഷ്യര്‍ മരിക്കും, പക്ഷേ എന്‍െറ രക്ഷ 
നിത്യമായി തുടരും. എന്‍െറ നന്മ ഒരിക്കലും 
അവസാനിക്കയില്ല. 

"നന്മയെന്നെന്നു മനസ്സ്സിലാക്കുന്നവര്‍ എന്നെ 
ചെവിക്കൊള്ളുക. എന്‍റ വചനങ്ങള്‍ അനു 
സരിക്കുന്നവര്‍ ഞാന്‍ ഉപദേശിക്കുന്ന കാര്യ 
ങ്ങള്‍ കേള്‍ക്കണം. ദുഷ്ടന്മാരെ ഭയപ്പെടേണ്ട 
തില്ല. അവര്‍ നിങ്ങളോടു പറയുന്ന ദുഷിച്ച 
കാര്യങ്ങളെയും ഭയപ്പെടേണ്ടതില്ല. 

എന്തുകൊണ്ടെന്നാല്‍, അവര്‍ പഴകിയ 
വസ്ത്രംപോലെയായിരിക്കും. അവ ചിതലു 
തിന്നും. അവര്‍ കമ്പിളി പോലെയായിരിക്കും. 
പുഴുക്കള്‍ അവ തിന്നും. പക്ഷേ എന്‍െറ നന്മ 
നിത്യമായി തുടരും. എന്‍െറ രക്ഷ എന്നും 
എന്നെന്നും തുടരും.” 











ദൈവത്തിന്‍െറ സ്വന്തം ശക്തി 
അവന്‍െറ ജനത്തെ രക്ഷിക്കും 
യഹോവയുടെ കരമേ, ഉണരൂ! എഴുന്നേ 
ല്‍ക്കൂ! ശക്തമാകൂ! നീ പണ്ടു ചെയ്തതുപോലെ, 
പുരാതനകാലം മുതല്‍ നിനക്കുള്ളതുപോലെ 
നിന്‍െറ ശക്തി പ്രയോഗിക്കൂ. രഹബിനെ 
തോല്ലിച്ച ശക്തി നീയാകുന്നു. വ്യാളിയെ നീ 
തോല്പിച്ചു. 

10സമുദ്രത്തെ നീ വറ്റിച്ചു! അഗാധതകളിലെ 
വെള്ളം നീ വറ്റിച്ചു! സമുദ്രത്തിന്‍റെ അതൃഗാ 
ധഭാഗങ്ങളെ നീയൊരു പാതയാക്കി. നിന്‍െറ 
ജനം ആ പാത മറികടക്കുകയും രക്ഷിക്കപ്പെ 
ടുകയും ചെയ്തു. 

1 യഹോവ തന്‍െറ ജനത്തെ രക്ഷിക്കും. അവര്‍ 
ആഹറ്റാദത്തോടെ സീയോനിലേക്കു മടങ്ങും. 
അവര്‍ വളരെ വളരെ സന്തുഷ്ടരായിരിക്കും. 
അവരുടെ തലകളില്‍ നിതൃമായുള്ള കിരീടം 
പോലെയായിരിക്കും അവരുടെ ആഹ്ലാദം. 
അവര്‍ സന്തോഷംകൊണ്ടു പാടുന്നുണ്ടാവും. 
സങ്കടങ്ങളെല്ലാം മാഞ്ഞു പോകും. 

2തഹോവ പറയുന്നു, “നിങ്ങളെ ആശ്വസി 
പ്പിക്കുന്നവ൯ ഞാനാകുന്നു. പിന്നെ നിങ്ങളെ 
ന്തിനു മനുഷ്യരെ ഭയപ്പെടുന്നു. ജീവിക്കുകയും 
മരിക്കുകയും ചെയ്യുന്ന വെറും മനുഷ്യരാണ 
വര്‍. പുല്ലിനെപ്പോലെ മരിക്കുന്ന വെറും മനു 
ഷയര്‍.” 

യഹോവ നിങ്ങളെ സൃഷ്ടിച്ചു. തന്‍െറ 
ശക്തിയാല്‍ അവന്‍ ഭൂമിയെ സൃഷ്ടിച്ചു. തന്‍െറ 
ശക്തിയാല്‍ അവന്‍ ആകാശത്തെ ഭൂമിക്കുമേല്‍ 





701 


വിടര്‍ത്തുകയും ചെയ്തു! പക്ഷേ നിങ്ങള്‍ അവ 
നെയും അവന്‍െറ ശക്തിയെയും മറന്നു. അതി 
നാല്‍ എപ്പോഴും നിങ്ങളെ ഉപദ്രവിക്കുന്ന കോ 
പിഷ്ഠരെ നിങ്ങള്‍ ഭയപ്പെടുന്നു. നിങ്ങളെ നശി 
പ്പിക്കാന്‍ അവരാലോചിച്ചു. പക്ഷേ അവരി 
പ്പോഴെവിടെ? അവരെല്ലാം പോയിരിക്കുന്നു! 

14തടവറയിലുള്ളവര്‍ വൈകാതെ സ്വതന്ത്ര 
രാക്കപ്പെടും. അവര്‍ തടവറയില്‍ വച്ചു മരിക്കു 
കയോ ചീഞ്ഞളിയുകയോ ഇല്ല. അവര്‍ക്ക്‌ 
ആവശ്യത്തിനു ഭക്ഷണം ലഭിക്കും. 

15“യഹോവയാകുന്ന ഞാനാകുന്നു നിങ്ങ 
ളുടെ ദൈവം. ഞാന്‍ സമുദ്രത്തെ ഇളക്കുകയും 
തിരകളെയുണ്ടാക്കുകയും ചെയ്യുന്നു.” (സര്‍വ്വശ 
ക്തനായ യഹോവ എന്നാകുന്നു അവന്‍െറ 
പേര്‌.) 

1“എന്‍റെറ ദാസാ, നീ പറയേണ്ട വാക്കുകള്‍ 
ഞാന്‍ നിനക്കു നല്‍കാം. പിന്നെ ഞാന്‍ നിന്നെ 
എന്‍റെ കൈകള്‍ കൊണ്ടു പൊതിഞ്ഞു സംര 
ക്ഷിക്കും. പുതിയ സ്വര്‍ഗ്ഗവും ഭൂമിയും സൃഷ്ടി 
ക്കാന്‍ നിന്നെ ഞാനുപയോഗിക്കും. യിന്ധ്രാ 
യേലിനോടു “നിങ്ങള്‍ എന്‍െറ ജനമാകുന്നു.” 
എന്നു പറയാന്‍ നിന്നെ ഞാനുപയോഗിക്കും.” 











യിസ്രായേലിനെ ദൈവം ശിക്ഷിച്ചു 

17ഉണരൂ! ഉണരൂ! യെരൂശലേമേ, എഴുന്നേ 
ല്‍ക്കൂ! യഹോവ നിന്നില്‍ വളരെ കോപിച്ചി 
രുന്നു. അതിനാല്‍ നിങ്ങള്‍ ശിക്ഷിക്കപ്പെട്ടിരി 
ക്കുന്നു. ഈ ശിക്ഷ നിനക്കു കുടിയ്ക്കാനുള്ള 
ഒരു കോപ്പ വിഷം പോലെയായിരുന്നു. നീ 
അതു കുടിക്കുകയും ചെയ്തു. 

18യെരുശലേമില്‍ ധാരാളം മനുഷ്യരുണ്ടായി 
രുന്നു. പക്ഷേ അവരിലാരും അവളുടെ നേതാ 
ക്കളായില്ല. അവള്‍ വളര്‍ത്തിയ കുട്ടികളിലാരും 
അവളെ നയിക്കാന്‍ മാര്‍ഗദര്‍ശികളുമായില്ല. 
13രണ്ടു വീതം ദുരിതങ്ങളാണ്‌ യെരുശലേമിനു 
വന്നത്‌. മോഷണവും ആഹാരനിയന്ത്രണവും; 
കൊടും പട്ടിണിയും യുദ്ധവും. 

നിങ്ങള്‍ യാതനയനുഭവിച്ചപ്പോള്‍ സഹായി 
ക്കാന്‍ ആരുമുണ്ടായിരുന്നില്ല. ആരും നിങ്ങ 
ളോടു കരുണ കാട്ടിയില്ല. 2നിങ്ങളുടെ ജനം 
ക്ഷീണിതരായി. അവര്‍ നിലത്തു വീണുകിട 
ന്നു. ഓരോ വഴിമുക്കിലും അവര്‍ കിടപ്പുണ്ടായി 
രുന്നു. അവര്‍ വലയില്‍ കടുങ്ങിയ മൃഗങ്ങളെ 
പ്പോലെയായിരുന്നു. ഇനിയും ശിക്ഷ സഹി 
ക്കാന്‍ വയ്യാത്തത്ര ശിക്ഷ അവര്‍ക്കു യഹോവ 
യുടെ കോപത്താല്‍ കിട്ടി. താനവര്‍ക്ക്‌ ഇനിയും 
ശിക്ഷ നല്‍കുമെന്ന്‌ ദൈവം പറഞ്ഞപ്പോള്‍ 
അവര്‍ കുടുതല്‍ ദുര്‍ബ്ലരായി. 

2പാവം യെരൂശലേമേ, എന്നെ ശ്രവിക്കുക. 
വീഞ്ഞു കുടിക്കാതെ തന്നെ നീ ഒരു കുടിയനെ 
പ്പോലെ ക്ഷീണിതയായിരിക്കുന്നു. ആ “വിഷ 
ക്കോപ്പ”യാല്‍ നീ ദുര്‍ബ്ലയായിരിക്കുന്നു. 

മാനിന്റെ ദൈവവും യജമാനനുമായ 
യഹോവ തന്‍െറ ജനത്തിനായി യുദ്ധംചെയ്യും. 
അവന്‍ നിന്നോടു പറയുന്നു, “നോക്കു, ഞാന്‍ 
ഈ “വിഷക്കോപ്പ' നിന്നില്‍ നിന്നെടുത്തുമാറ്റു 
ന്നു. എന്‍റെ കോപത്തെ ഞാന്‍ നിന്നില്‍ 
നിന്നെടുത്തു മാറ്റുന്നു. ഇനിയും നീയെന്‍റെ 
കോപം കൊണ്ടു ശിക്ഷിക്കപ്പെടുകയില്ല. 
ഇനി, നിന്നെ പീഡിപ്പിക്കുന്നവരെ ശിക്ഷി 
ക്കന്‍ ഞാനെന്‍റെ കോപം ഉപയോഗിക്കും. 
അവര്‍ നിന്നെ കൊല്ലാന്‍ ശ്രമിച്ചു. അവര്‍ 
നിന്നോടു പറഞ്ഞു, “ഞങ്ങളുടെ മുമ്പില്‍ നമ 
സ്കരിക്കുക, ഞങ്ങള്‍ നിന്‍െറമേല്‍കൂടി നട 




















യെശയ്യാവ്‌ 51:14-52:11 


ക്കട്ടെ'' അവര്‍ നിന്നെക്കൊണ്ട്‌ അവരുടെ 
മുമ്പില്‍ rach അനന്തരം അവന്‍ 
നിന്‍െറ പുറത്തുകൂടി ചെളിയിലെന്നപോലെ 
നടക്കുകയും ചെയ്തു. നിങ്ങള്‍ അവര്‍ക്കു നട 
ന്നുപോകാനുള്ള വഴിപോലെയായിരുന്നു. 


യിസ്രായേല്‍ രക്ഷിക്കപ്പെടും 
5 ഉണരൂ! ഉണരു സീയോനേ! നിന്‍െറ 
മഹത്വമാര്‍ന്ന ഉടയാടകളണിഞ്ഞ്‌ ഒരു 

ങ്ങുക! നിന്‍െറ ശക്തി ധരിക്കുക! വിശുദ്ധയെരൂ 
ശലേമേ, എഴുന്നേല്‍ക്കുക! ദൈവത്തെ പിന്‍പ 
റ്റാമെന്നു സമ്മതിക്കാത്ത ജനം ഇനിയും നിന്നി 
ലേക്കു പ്രവേശിക്കയില്ല. അവര്‍ നിര്‍മ്മലരും 
ശുദ്ധരുമല്ല. 

2പൊടിതട്ടിക്കളയുക! നിങ്ങളുടെ വിസ്മയ 
കരമായ വസ്ത്രങ്ങള്‍ ധരിക്കുക! സീയോന്‍ന്‍ററ 
പുത്രിയായ യെരുശലേമേ, നീയൊരു തടവുകാ 
രിയായിരുന്നു. എന്നാലിപ്പോള്‍ നിന്‍െറ കഴു 
ത്തില്‍ കെട്ടിയിരിക്കുന്ന ചങ്ങലയില്‍നിന്നും 
സ്വയം മോചിക്കുക! 

യഹോവ പറയുന്നു, “നിങ്ങള്‍ പണത്തി 
നായി വില്‍ക്കപ്പെട്ടില്ല. അതിനാല്‍ നിങ്ങളെ 
മോചിപ്പിക്കാന്‍ ഞാന്‍ പണമുപയോഗിക്ക 
യില്ല.” 

4 എന്‍െറ യജമാനനായ യഹോവ പറയുന്നു, 
എന്‍െറ ജനം താമസിക്കാനായി ഈജിപ്തി 
ലേക്കു പോവുകയും അനന്തരം അടിമകളാവു 
കയും ചെയ്തു. പിന്നീട അശ്ശൂര്‍ അവരെ അടി 
മകളാക്കി. ടഇപ്പോഴെന്തു സംഭവിച്ചുവെന്നു 
നോക്കുക! മറ്റൊരു രാഷ്ട്രം എന്‍െറ ജനതയെ 
പിടികൂടിയിരിക്കുന്നു. എന്‍െറ ജനത്തിന്‌ ആ 
രാഷ്ട്രം വില നല്‍കിയില്ല. ഈ രാജ്യം എന്‍െറ 
ജനത്തെ ഭരിക്കുകയും അവരെ പരിഹസിക്കു 
കയും ചെയ്യുന്നു. അവരെപ്പോഴും എന്നെ ദുഷി 
ച്ചു പറയുന്നു.” 

യഹോവ പറയുന്നു, “ഇതു സംഭവിച്ചിരി 
ക്കുന്നു, അതിനാല്‍ എന്‍െറ ജനം എന്നെപ്പറ്റി 
പഠിക്കും. ഞാനാരെന്ന്‌ എന്‍െറ ജനം അറിയും. 
എന്‍റെ ജനം എന്‍െറ പേരറിയും. ഞാനാണ്‌ 
അവരോടു സംസാരിക്കുന്നതെന്ന്‌ അവര്‍ അറി 
യുകയും ചെയ്യും.” 

ഒരു ദൂതന്‍ സദ്വാര്‍ത്തയുമായി കുന്നിലേ 
ക്കു വരുന്നത്‌ അത്ഭുകരമായൊരു ദൃശ്യമാണ്‌. 
“സമാധാനം! നമ്മള്‍ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു! 
നിങ്ങളുടെ ദൈവം രാജാവാകുന്നു!” എന്ന്‌ ഒരു 
ദൂതന്‍ പ്രഖ്യാപിക്കുന്നതു കേള്‍ക്കുക വിസ്മയ 
കരമാണ്‌. 

ടനഗരകാവല്‍ക്കാര്‍ ആക്രോശിച്ചു തുടങ്ങു 
ന്നു. അവരെല്ലാമൊന്നിച്ച്‌ ആഹ്ാദിക്കുന്നു! 
എന്തുകൊണ്ടെന്നാല്‍ യഹോവ സീയോനിലേ 
ക്കു മടങ്ങുന്നത്‌ അവരെല്ലാവരും കാണുന്നു. 

യെരൂശലേമേ, es Hs നിന്‍െറ മന്ദി 
രങ്ങൾ വീണ്ടും ആഹറ്റാദി ക്കുന്നവയായിത്തീരും. 
നിങ്ങളെല്ലാവരും ഒരുമിച്ച്‌ ആഹ്ാദിക്കും. എന്തു 
കൊണ്ടെന്നാല്‍ യഹോവ യെരൂശലേമിനോടു 
കരുണ കാട്ടും. യഹോവ തന്‍െറ ജനത്തെ രക്ഷി 
ക്കും. 

10യഹോവ തന്‍െറ വിശുദ്ധശക്തി സകല 
രാഷ്ട്രത്തോടും കാണിക്കും. ദൈവം തന്‍െറ 
ജനത്തെ രക്ഷിക്കുന്നതെങ്ങനെയെന്ന്‌ സകല 
വിദൂരരാഷ്ട്രങ്ങളും കാണും. 

1നിങ്ങള്‍ ബാബിലോണ്‍ വിടണം! ആ 
സ്ഥലം വിടുക! പുരോഹിതന്മാരേ, ആരാധന 
യ്ക്കുപയോഗിച്ച സാധനങ്ങള്‍ നിങ്ങള്‍ ചുമ 





[73 











യെശയ്യാവ്‌ 52:12-54:4 


ക്കുന്നു. അതിനാല്‍ നിങ്ങള്‍ സ്വയം ശുദ്ധീകരി 
ക്കുക. ശുദ്ധമല്ലാത്ത ഒന്നിനെയും സ്പര്‍ശിക്ക 
രുത്‌. 

12നിങ്ങള്‍ ബാബിലോണ്‍ വിടും. പക്ഷേ 
അവര്‍ തിടുക്കത്തില്‍ നിങ്ങളെ ഓടിക്കയില്ല. 
നിങ്ങള്‍ ഓടിച്ചുവിടപ്പെടുകയില്ല. നിങ്ങള്‍ നട 
ന്നിറങ്ങും, യഹോവ നിങ്ങളോടൊപ്പം നടക്കു 
കയും ചെയ്യും. യഹോവ നിങ്ങള്‍ക്കു മുമ്പേ 
ഉണ്ടായിരിക്കും. യിസ്രായേലിന്‍റെ ദൈവം 
നിങ്ങള്‍ക്കു പിന്നിലും ഉണ്ടായിരിക്കും. 














ദൈവത്തിന്‍െറ, യാതനയനു 
ഭവിക്കുന്ന ദാസന്‍ 
13“എനന്‍്റെറെ ദാസനെ നോക്കുക. അവന്‍ 
വളരെ വിജയിയും പ്രധാനിയുമായിരിക്കും. 
ഭാവിയില്‍ ജനം അവനെ മഹത്വപ്പെടുത്തു 
കയും ആദരിക്കുകയും ചെയ്യും. 
14“പക്ഷേ, എന്‍െറ ദാസനെ കണ്ടപ്പോള്‍ 
ധാരാളംപേര്‍ ഞെട്ടുകയുണ്ടായി. അവന്‍ ഒരു 
മനുഷ്യനെന്ന്‌ അവര്‍ക്കു തിരിച്ചറിയാനാകാ 
ത്തത്ര ഭീകരമായ നിലയില്‍ അവനു പീഡ 
നമേറ്റിരുന്നു. പക്ഷേ, കൂടുതല്‍ പേര്‍ വിസ്മ 
യിക്കും. രാജാക്കന്മാര്‍ അവനെ അര്ഭൂതത്തോ 
ടെ നോക്കും. പക്ഷേ ഒരക്ഷരവും അവര്‍ ഉരി 
യാടുകയില്പ. എന്‍െറ ദാസനെല്ലറ്റിയുള്ള കഥ 
അവര്‍ കേട്ടില്ല-സംഭവിച്ചത്‌ അവര്‍ കണ്ടു. 
അവര്‍ ആ കഥകേട്ില്ല, പക്ഷേ മനസ്സിലാക്കി.” 
ഞങ്ങള്‍ വിളിച്ചു പറഞ്ഞ കാര്യങ്ങള്‍ 
5 സത്യത്തില്‍ വിശ്വസിച്ചതാര്‍ര? യഹോ 
വയുടെ ശിക്ഷ സതൃത്തില്‍ സ്വീകരിച്ചതാര്‌? 
അവന്‍ യഹോവയ്ക്കുമുമന്പില്‍ ഒരു ചെടി 
പോലെ വളര്‍ന്നു. വരണ്ട ഭൂമിയില്‍ വളരുന്ന 
തൈ പോലെയായിരുന്നു അവന്‍. അവന്‍ 
പ്രത്യേകതയൊന്നുമില്ലായിരുന്നു. അവനു 
പ്രത്യേക തേജസ്സൊന്നുമുണ്ടായിരുന്നില്ല. അവ 
നെ നോക്കിയാല്‍ നമുക്കവനോട്‌ ഇഷ്ടം തോ 
ന്നുന്ന തരത്തില്‍ ഒരു പ്രത്യേകതയും അവനു 
ണ്ടായിരുന്നില്ല. മനുഷ്യര്‍ അവനെ പരിഹ 
സിച്ചു. കൂട്ടുകാര്‍ അവനെ വിട്ടുപോയി. 
അവന്‍ വളരെ വേദനിക്കുന്ന ഒരു മനുഷ്യനാ 
യിരുന്നു. അവന്‍ രോഗങ്ങള്‍ നന്നായി അറി 
ഞ്ഞു. മനുഷ്യര്‍ അവനെ ഒന്നു ശ്രദ്ധിക്കാനുള്ള 
മര്യാദ പോലും കാണിച്ചില്ല. നാം അവനെ 
ഒന്നു ശ്രദ്ധിക്കുകപോലുമുണ്ടായില്ല. 
പക്ഷേ അവന്‍ നമ്മുടെ രോഗത്തെ ഏറ്റെ 
ടുത്തു അവന്‍റതാക്കി. അവന്‍ നമ്മുടെ വേദന 
കളേറ്റു. പക്ഷേ നാം കരുതിയത്‌ ദൈവം 
അവനെ ശിക്ഷിക്കുകയാണെന്നായിരുന്നു. അവ 
നെന്തോ ചെയ്തതിനാല്‍ ദൈവം അവനെ 
അടിക്കുന്നുവെന്നാണു നാം കരുതിയത്‌. 5പക്ഷേ 
നമ്മുടെ തെറ്റുകള്‍ക്കുള്ള വേദന അവന്‍ അനു 
ഭവിക്കുകയായിരുന്നു. നമ്മുടെ പാപങ്ങള്‍ക്ക്‌ 
അവന്‍ ഞ്ഞെരുക്കപ്പെട്ടൂ. നമ്മുടെ കടം-ശിക്ഷ- 
അവനു നല്‍കിയിരിക്കുന്നു. അവന്‍െറ വേദന 
മൂലം നാം സരനരഖ്യമുള്ളവരായിരിക്കുന്നു. 
പക്ഷേ അവനിതു ചെയ്തതിനുശേഷവും നാം 
ദൂരെ es അലഞ്ഞു. നമ്മ 
ളെല്ലാം നമ്മുടെ വഴിയേപോയി. യഹോവ 
നമ്മളെ നമ്മുടെ അപരാധത്തില്‍നിന്നും മോചി 
പ്പിക്കുകയും നമ്മുടെ അപരാധങ്ങളെല്ലാം അവ 
നന്‍െറമേല്‍ വയ്ക്കുകയും ചെയ്തതിനു ശേഷ 
മാണു നമ്മളിതു ചെയ്തത്‌. 
അവന്‍ വേദനിപ്പിക്കപ്പെടുകയും ശിക്ഷിക്ക 
പ്പെടുകയും ചെയ്തു. പക്ഷേ അവന്‍ ഒരിക്കലും 


























702 


പ്രതിഷേധിച്ചില്ല. അവന്‍ ഒന്നും പറഞ്ഞില്ല- 
ബലിക്കുവേണ്ടി നയിക്കപ്പെടുന്ന ആടിനെപ്പോ 
ലെയും രോമംവെട്ടുമ്പോള്‍ ഒരു ശബ്ദവു 
മുണ്ടാക്കാത്ത കുഞ്ഞാടിനെപ്പോലെയുമായിരു 
ന്നു അവന്‍. സ്വയം പ്രതിരോധിക്കാന്‍ അവന്‍ 
ഒരിക്കലും തന്‍െറ വായ്‌ പിളര്‍ന്നില്ല. “മനുഷ്യര്‍ 
അവനെ പിടിച്ചു കൊണ്ടുപോവുകയും അവ 
നോടു നീതി കാട്ടാതിരിക്കുകയും ചെയ്തു. 
ജീവിക്കുന്ന മനുഷ്യരുടെ ദേശത്തുനിന്നും 
അവന്‍ eg അവന്‍െറ ഭാവി 
കുടുംബത്തെപ്പുറ്റി ആര്‍ക്കും ഒന്നും പറയാനാ 
വില്ല. എനറെ ജനത്തിന്‍റെ പാപത്തിന്‍െറ 
വിലയ്ക്കായി അവന്‍ ശിക്ഷിക്കപ്പെട്ട. 

അവന്‍ മരണത്തില്‍ ധനികന്മാരോടൊപ്പം 
ആയിരുന്നു. ദുഷ്ടന്മാരോടൊപ്പം സംസ്കരിക്ക 
പ്പെട്ടു. അവന്‍ ഒരു തെറ്റും ചെയ്തില്പ-ഒരിക്കലും 
നുണ പറഞ്ഞില്ല- എന്നിട്ടും അവന്‍ ഇങ്ങനെ 
യൊക്കെ സംഭവിച്ചു. 

10അവനെ തരിപ്പണമാക്കാന്‍ യഹോവ നിശ്ച 
യിച്ചു. അവന്‍ യാതനയനുഭവിക്കണമെന്നു 
യഹോവ നിശ്ചയിച്ചു. അങ്ങനെ ദാസന്‍ മരി 
ക്കേണ്ടവനായി സ്വയം സമര്‍പ്പിച്ചു. പക്ഷേ 
അവന്‍ വളരെ വളരെ കാലത്തേക്കു ഒരു പൂ 
തിയ ജീവിതം നയിക്കും. അവന്‍ തന്റെ ജന 
ത്തെ കാണും. താന്‍ ചെയ്യണമെന്ന്‌ യഹോവ 
യാഗ്രഹിക്കുന്നതെല്ലാം അവന്‍ പൂര്‍ത്തീകരി 
ക്കും. 

മാനസികമായി അവന്‍ വളരെ യാതനകള 
നുഭവിക്കുമെങ്കിലും സംഭവിക്കുന്ന നന്മകള്‍ 
അവന്‍ കാണും. താന്‍ പഠിക്കുന്ന കാര്യങ്ങളില്‍ 
അവന്‍ തൃപ്തനാകും. എന്‍െറ നല്ല ദാസന്‍ 
ധാരാളം പേരെ അപരാധികളല്ലാതാക്കും; അവ 
രുടെ അപരാധങ്ങള്‍ അവന്‍ എടുത്തുകളയും. 
ഇക്കാരണത്താല്‍ എന്‍െറ ജനങ്ങള്‍ക്കിടയില്‍ 
ഞാ൯ അവനു പ്രതിഫലം നല്‍കും. ശക്തന്മാ 
ര്‍ക്കുള്ളതിന്‍െറയെല്ലാം ഒരുപങ്ക്‌ അവനുണ്ടായി 
രിക്കും. അവനായി ഞാനിതു ചെയ്യും. എന്തു 
കൊണ്ടെന്നാല്‍ അവന്‍ മനുഷ്യര്‍ക്കായി തന്‍െറ 
ജീവിതം നല്‍കുകയും മരിക്കുകയും ചെയ്തു. 

അവനൊരു കുറ്റവാളിയായിരുന്നുവെന്ന്‌ ജനം 
പറഞ്ഞു. പക്ഷേ, അനേകമനേകം പേരുടെ 
പാപങ്ങള്‍ അവന്‍ ദൂരീകരിച്ചു എന്നതാണു 
പരമാര്‍ത്ഥം. ഇപ്പോഴവന്‍ പാപം ചെയ്തവര്‍ 
ക്കുവേണ്ടി വാദിക്കുകയും ചെയ്യുന്നു.” 























തന്‍െറ ജനത്തെ ദൈവം 
മടക്കി കൊണ്ടുവരുന്നു 
5 സ്ത്രീയേ, സന്തോഷവതിയാകൂ! നീ 
വന്ധ്യയാകുന്നു. പക്ഷേ, നീ ഏറ്റവും 
സന്തോഷിക്കണം! യഹോവ പറയുന്നു, “ഒറ്റ 
യ്ക്കു കഴിയുന്ന സ്ത്രീയ്ക്കു ഭര്‍ത്താവിനോ 
ടൊപ്പം കഴിയുന്ന സ്ത്രീയെക്കാള്‍ കുട്ടികളു 
ണ്ടാകും.” 
നിന്‍റെ കൂടാരം വലുതാക്കുക. നിന്‍െറ 
വാതിലുകള്‍ മലര്‍ക്കെ തുറക്കുക. നിന്‍െറ ഭവ 
നത്തെ വികസിപ്പിക്കുന്നതു നിര്‍ത്തരുത്‌. 
നിന്‍െറ കൂടാരം വിശാലവും ശക്തവുമാക്കുക. 
എന്തുകൊണ്ടെന്നാല്‍ നീ വളരെ വളരും. 
നിന്‍െറ മക്കള്‍ക്ക്‌ നിരവധി രാഷ്ട്രങ്ങളില്‍ 
നിന്നും മനുഷ്യരെ ലഭിക്കും. നിന്‍െറ മക്കള്‍ 
നശിപ്പിക്കപ്പെട്ട നഗരങ്ങളില്‍ വീണ്ടും കുടി 
യേറും. 
4യപ്പെടേണ്ടതില്പല! നീ നിരാശപ്പെടുകയില്ല. 
മനുഷ്യര്‍ നിന്നെ ദുഷിച്ചു സംസാരിക്കുകയില്ല. 





703 


നീ അപമാനിക്കുപ്പെടുകയില്പ. ചെറുപ്പമായിരു 
ന്നപ്പോള്‍ നിനക്കു നാണക്കേടു തോന്നിയി 
രുന്നു. എന്നാലിപ്പോള്‍ ആ നാണക്കേടു നീ 
മറക്കും. നിനക്കു ഭര്‍ത്താവിനെ നഷ്ടപ്പെട്ട 
ee തോന്നിയ അപമാനം നീ ഓര്‍മ്മിക്കുക 
യില്ല. 

എന്തുകൊണ്ടെന്നാല്‍, നിന്‍െറ ഭര്‍ത്താവ്‌ 
നിന്നെ സൃഷ്ടിച്ചവനാ(ദൈവം)കുന്നു. സര്‍വ 
ശക്തനായ യഹോവ എന്നാകുന്നു അവന്‍െറ 
പേര. യിസ്രായേലിന്‍െറ സംരക്ഷകന്‍ അവനാ 
കുന്നു. യിസ്രായേലിന്‍റെ വിശുദ്ധന്‍ അവനാ 
കുന്നു. സകലഭൂമിയുടെയും ദൈവം എന്ന്‌ 
അവന്‍ വിളിക്കപ്പെടുകയും ചെയ്യും! 

നീ ഭര്‍ത്താവ്‌ ഉപേക്ഷിച്ചുപോയ ഒരു സ്ത്രീ 
യെപ്പോലെയായിരുന്നു. നിനക്കു വളരെ 
വ്യസനമുണ്ടായി. പക്ഷേ യഹോവ നിന്നെ 
അവന്േദേറതാകുവാന്‍ വിളിച്ചു. നീ യനവ്വന 
ത്തില്‍ വിവാഹം കഴിഞ്ഞ്‌ ഭര്‍ത്താവ്‌ ഉപേക്ഷി 
ച്ചു പോയവളെപ്പോലെയായിരുന്നു എന്നാല്‍ 
തനന്‍്റേതായിരിക്കുവാ൯ന്‍ ദൈവം നിന്നെ 
വിളിച്ചു. 

"ദൈവം പറയുന്നു, “ഞാന്‍ നിന്നെ ഉപേ 
ക്ഷിച്ചു. പക്ഷേ അത്‌ കുറച്ചൊരുകാലത്തേക്കു 
മാത്രം. വീണ്ടും നിന്നെ ഞാന്‍ എന്‍െറകുടെ 
കൂട്ടും. നിന്നോടു ഞാന്‍ മഹാകാരുണ്യം കാട്ടു 
കയും ചെയ്യും. 

“ഞാന്‍ നിന്നോടു വളരെ കോപാകുലനാ 
കുകയും കുറച്ചുകാലത്തേക്കു നിന്നില്‍നിന്ന്‌ 
ഒളിച്ചിരിക്കുകയും ചെയ്തു. പക്ഷേ, നിന്നെ 
ഞാന്‍ എന്നെന്നേക്കും കാരുണ്യം കൊണ്ടു 
സമാധാനിപ്പിക്കും.” നിന്‍െറ രക്ഷകനായ 
യഹോവയാണിതു പറഞ്ഞത്‌. 





























ദൈവം എപ്പോഴും തന്‍െറ ജനത്തെ 
സ്നേഹിക്കുന്നു 

ദൈവം പറയുന്നു, “ഓര്‍മ്മിക്കുക, നോഹ 
യുടെ കാലത്ത്‌ ഞാന്‍ പ്രളയം കൊണ്ട്‌ ലോക 
ത്തെ ശിക്ഷിച്ചു. പക്ഷേ ഇനിയൊരിക്കലും 
പ്രളയംകൊണ്ടു താന്‍ ലോകത്തെ നശിപ്പി 
ക്കില്ലെന്ന്‌ നോഹയോടു ഞാന്‍ ഒരു വാഗ്ദാനം 
ചെയ്തു. അതേപോലെ ഞാന്‍ ഇനിയൊരിക്ക 
ലും നിന്നോടു കോപിക്കുകയില്ലെന്നും, ശാസി 
ക്കുകയില്ലെന്നും നിന്നോടു വാഗ്ദാനം ചെയ്യു 
ന്നു.” 

1 യഹോവ പറയുന്നു, “പര്‍വ്വതങ്ങള്‍ അപ്ര 
ത്ൃക്ഷമായേക്കാം, കുന്നുകള്‍ പൊടിയായേക്കാം, 
പക്ഷേ എന്‍െറ കാരുണ്യം ഒരിക്കലും നിന്നെ 
കൈവെടി യില്ല. ഞാന്‍ നീയുമായി സമാധാനം 
ഉണ്ടാക്കുകയും അതൊരിക്കലും അവസാനിക്കാ 
തിരിക്കുകയും ചെയ്യും.” യഹോവ നിന്നോടു 
കരുണ കാട്ടുന്നു. അവനാണ്‌ ഇതൊക്കെ പറ 
ഞ്ഞതും. 

1“പാവം നഗരമേ! നിനക്കെതിരെ ശത്രുക്കള്‍ 
കൊടുങ്കാറ്റുപോലെ വന്നു. ആരും നിന്നെ 
ആശ്വസിപ്പിച്ചില്ല. പക്ഷേ നിന്നെ ഞാന്‍ പുന 
ര്‍നിര്‍മ്മിക്കും. നിന്‍െറ ഭിത്തികളുടെ കല്ലുക 
ളുറപ്പിക്കാന്‍ ഞാന്‍ മനോഹരമായ കുമ്മായമു 
പയോഗിക്കും. അടിത്തറയിടാ൯ ഞാന്‍ നീലക്ക 
ല്ലുകള്‍ ഉപയോഗിക്കും. 

12നിന്‍െറ ഭിത്തിയുടെ മുകള്‍ഭാഗം ഞാന്‍ 
പത്മരാഗംകൊണ്ടു ഉണ്ടാക്കും. കവാടങ്ങളില്‍ 
ഞാന്‍ തിളങ്ങുന്ന രത്നങ്ങള്‍ പതിക്കും. നിനക്കു 
പൂറ്റിലുമുള്ള മതിലുകള്‍ രത്തങ്ങള്‍കൊണ്ടുണ്ടാ 
ക്കും. 














യെശയ്യാവ്‌ 54:5-55:5 


13നിന്‍െറ മക്കള്‍ ദൈവത്തെ പിന്തുടരുകയും 
അവന്‍ അവരെ പഠിപ്പിക്കുകയും ചെയ്യും. 
നിന്‍െറ മക്കള്‍ക്ക്‌ യഥാര്‍ത്ഥ സമാധാനം ലഭി 
ക്കും. 

4നീ നന്മയുടെമേല്‍ സ്ഥാപിക്കപ്പെടും. 
അങ്ങനെ നീ ക്രൂരതയില്‍ നിന്നും ഭയത്തില്‍ 
നിന്നും സുരക്ഷിതയായിരിക്കും. നിനക്കു പേടി 
ക്കാന്‍ ഒന്നുമുണ്ടായിരിക്കില്ല. നിന്നെ മുറിവേല്‍ 

രിക്കാന്‍ ഒന്നും വരില്ല. 

15“എന്‍െറ സൈന്യങ്ങളിലൊന്നുപോലും 
നിനക്കെതിരെ യുദ്ധം ചെയ്യുകയില്ല. നിന്നെ 
ഏതെങ്കിലും സൈന്യം ആക്രമിക്കാന്‍ ശ്രമി 
ച്ചാല്‍ നീ അവരെ തോല്ലിക്കും. 

16“നോക്കൂ, കൊല്ലനെ ഞാന്‍ സൃഷ്ടിച്ചു. 
അവന്‍ തീ കത്തിക്കാന്‍ കനലില്‍ ഉനതുന്നു. 
പിന്നെ അവന്‍ ഇരുമ്പു പഴുപ്പിച്ച്‌ ഇഷ്ടമുള്ള 
ഉപകരണം ഉണ്ടാക്കുന്നു. അതേ പോലെ, എല്ലാം 
തകര്‍ക്കുന്ന “വിനാശക'നെയും ഞാന്‍ സൃഷ്ടി 


3. 

17“നിനക്കെതിരെ യുദ്ധം ചെയ്യാന്‍ മനുഷ്യര്‍ 
ആയുധമുണ്ടാക്കും. പക്ഷേ ആ ആയുധങ്ങള്‍ 
നിന്നെ തോല്ലിക്കുകയില്പ. ചിലര്‍ നിനക്കെ 
തിരെ സംസാരിക്കും. എന്നാല്‍ നിനക്കെതിരെ 
സംസാരിക്കുന്നവരെല്ലാം തെറ്റാണെന്നു തെളി 
യിക്കപ്പെടും.” 

യഹോവ പറയുന്നു, “യഹോവയുടെ ദാസ 
ന്മാര്‍ക്ക്‌ എന്തു കിട്ടും? എന്നില്‍നിന്നും വരുന്ന 


1” 


നല്ല കാര്യങ്ങള്‍ അവര്‍ക്കു കിട്ടും! 


ദൈവം സത്യമായും തൃപ്തിയേകുന്ന 
“ഭക്ഷണം” നല്‍കുന്നു 
“ദാഹിക്കന്നവരേ, വന്നു വെള്ളം കൂടി 

൭൭ ക്കുക! പണമില്ലെങ്കില്‍ വിഷമിക്കരുത്‌. 
വരൂ, നിറയുംവരെ തിന്നുകയും കുടിക്കുകയും 
ചെയ്യുക! നിങ്ങള്‍ക്കു പണം ആവശ്യമില്ല നിറ 
യുംവരെ തിന്നുകയും കുടിക്കുകയും ചെയ്യുക. 
ഭക്ഷണത്തിനും വീഞ്ഞിനും വിലയേ ഇല്ല! 

യഥാര്‍ത്ഥ ഭക്ഷണമല്ലാത്തതിനു വേണ്ടി 
എന്തിനു പണം മുടക്കണം? യഥാര്‍ത്ഥത്തില്‍ 
നിങ്ങളെ തൃപ്തിപ്പെടുത്താത്ത പണി എന്തിനു 
ചെയ്യണം? വളരെ ശ്രദ്ധയോടെ എന്നെ ശ്രവി 
ക്കുക, നിങ്ങള്‍ നല്ല ഭക്ഷണം കഴിക്കുകയും 
ചെയ്യും. നിങ്ങള്‍ സ്വന്തം മനസ്സിനെ തൃപ്തമാ 
ക്കുന്ന ഭക്ഷണം കഴിക്കും. 

ഞാന്‍ പറയുന്ന കാര്യങ്ങള്‍ ശ്രദ്ധയോടെ 
കേട്ടാല്‍ നിന്‍െറ ആത്മാവ്‌ ജീവിക്കും. എന്‍െറ 
അടുത്തേക്കു വരിക. ഞാന്‍ നിങ്ങളുമായി 
നിത്ൃമായൊരു കരാറുണ്ടാക്കാം. അത്‌ ദാവീദു 
മായി ഞാനുണ്ടാക്കിയതുപോലെ ഒരു കരാറാ 
യിരിക്കും. ദാവീദിനെ ഞാന്‍ സ്നേഹിക്കു 
മെന്നും എന്നെന്നും അവനോടു വിശ്വസ്തനാ 
യിരിക്കുമെന്നും അവനോടു ഞാന്‍ വാഗ്ദാനം 
ചെയ്തു. നിങ്ങള്‍ക്ക്‌ ആ കരാര്‍ വിശ്വസിക്കു 
കയും ചെയ്യാം. 

ദാവീദിനെ ഞാന്‍ എല്ലാ രാഷ്ട്രങ്ങള്‍ക്കുമു 
ള്ള എന്‍െറ ശക്തിയുടെ സാക്ഷ്യമാക്കി. ദാവീദ്‌ 
ധാരാളം രാജ്യങ്ങളുടെ ഭരണാധിപനും സേനാ 
നായകനുമാകുമെന്ന്‌ ഞാനവനോടു വാഗ്ദാ 
നം ചെയ്തു.” 

ടനിങ്ങള്‍ക്കറിയാത്ത സ്ഥലങ്ങളില്‍ രാജ്യങ്ങ 
ളുണ്ട്‌. പക്ഷേ നിങ്ങള്‍ ആ രാഷ്ട്രങ്ങളെ വിളി 
ക്കും. ആ രാഷ്ട്രങ്ങള്‍ക്ക്‌ നിന്നെ അറികയില്ല, 
പക്ഷേ അവര്‍ നിനന്‍െെറയടുക്കലേക്കു ഓടും. 
നിങ്ങളുടെ ദൈവമാകുന്ന യഹോവ ആഗ്രഹി 


യെശയ്യാവ്‌ 55:6-56:12 


ക്കുന്നതിനാല്‍ ഇതു സംഭവിക്കും. യിസ്രായേ 
ലിന്‍െറ വിശുദ്ധന്‍ നിങ്ങളെ ആദരിക്കുന്നതി 
നാല്‍ ഇതു സംഭവിക്കും. 

അതിനാല്‍ സമയമധികം വൈകുംമുമ്പേ 
നിങ്ങള്‍ യഹോവയെ തിരയണം. അവന്‍ 
അടുത്തുള്ളപ്പോള്‍, ഇപ്പോള്‍ത്തന്നെ, നിങ്ങള്‍ 
അവനെ വിളിക്കണം. 

ദുഷ്ടന്മാര്‍ ദുഷിച്ച ജീവിതം അവസാനിപ്പി 
ക്കണം. ദുഷിച്ച ചിന്തകള്‍ അവര്‍ അവസാനി 
പ്പിക്കണം. അവര്‍ വീണ്ടും യഹോവയുടെയ 
ടുത്തേക്കു വരണം. അപ്പോള്‍ യഹോവ അവരെ 
ആശ്വസിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ ദൈവം 
ക്ഷമിക്കുന്നതിനാല്‍ അവര്‍ യഹോവയുടെയ 
ടുത്തേക്കു വരണം. 





മനുഷ്യനു ദൈവത്തെ 
മനസ്സിലാക്കാനാവില്ല 

യഹോവ പറയുന്നു, “നിങ്ങളുടെ ചിന്തകള്‍ 
എന്‍്റതുപോലെയല്ല. നിങ്ങളുടെ വഴികള്‍ 
എന്‍േറതുപോലെയല്ല. 

സ്വര്‍ഗ്ഗം ഭൂമിയേക്കാള്‍ ഉയരെയാകുന്നു. 
അതേപോലെ, എന്‍െറ മാര്‍ഗ്ഗങ്ങള്‍ നിങ്ങളുടെ 
മാര്‍ഗ്ഗങ്ങളെക്കാള്‍ ഉയരെ ആകുന്നു. എന്‍െറ 
ചിന്തകള്‍ നിങ്ങളുടെ ചിന്തകളെക്കാള്‍ ഉയരെ 
യുമാകുന്നു.” യഹോവ സ്വയം പറഞ്ഞതാണി 
തെല്ലാം. 

10“മഴയും മഞ്ഞും ആകാശത്തുനിന്നും വീഴു 
ന്നു. തറയില്‍ വീണ്‌ തറയെ നനയ്ക്കുംവരെ 
അത്‌ ആകാശത്തേക്കു തിരികെപോകുന്നില്ല. 
അപ്പോള്‍ നിലം ചെടികളെ മുളപ്പിച്ചു വളര്‍ 
ത്തുന്നു. ചെടികള്‍ കര്‍ഷകനായി വിത്തുണ്ടാ 
ക്കുന്നു. ഈ വിത്തുപയോഗിച്ച്‌ മനുഷ്യന്‍ ഭക്ഷി 
ക്കാനുള്ള അപ്പമുണ്ടാക്കുന്നു. 

1അതേപോലെ, എന്‍െറ വായില്‍നിന്നും 
പോകുന്ന വാക്കുകള്‍ കാര്യങ്ങള്‍ സംഭവിപ്പി 
ക്കാതെ മടങ്ങിവരില്ല. എനെറെ വാക്കുകള്‍ 
ഞാനാഗ്രഹിക്കുന്ന കാര്യങ്ങള്‍ നിറവേറ്റും. 
ഞാന്‍ ചെയ്യുവാനയച്ച കാര്യങ്ങള്‍ ചെയ്യുന്ന 
തില്‍ എന്‍െറ വാക്കുകള്‍ വിജയിക്കുന്നു. 

12നിങ്ങള്‍ ആഹ്ദാദത്തോടെ പ്രവാസത്തില്‍ 
നിന്ന്‌ പുറത്തേക്കു പോകുകയും സമാധാന 
ത്തോടെ നയിക്കപ്പെടുകയും ചെയ്യും. പര്‍വ്വത 
ങ്ങളും കുന്നുകളും ആഹ്ലാദത്തോടെ നൃത്തം വയ്‌ 
ക്കാന്‍ തുടങ്ങും. വയലുകളിലെ മരങ്ങള്‍ കൈ 
കൊട്ടും. 

13പൊന്തകള്‍ നിന്നിടത്ത്‌ ഉയരമുള്ള സൈ 
പ്രസ്മരങ്ങള്‍ വളരും. കളകള്‍ നിന്നിടത്ത്‌ 
കൊഴുന്തുമരങ്ങള്‍ വളരും. ഇതെല്ലാം യഹോ 
വയെ പ്രസിദ്ധനാക്കും. യഹോവ ശക്തനെന്ന 
തിനുള്ള തെളിവുകളാണിതെല്ലാം. ഈ തെളിവ്‌ 
ഒരിക്കലും നശിപ്പിക്കപ്പെടുകയുമില്ല.” 




















സകല രാഷ്ട്രങ്ങളും യഹോ 
വയെ അനുഗമിക്കും 

യഹോവ ഇക്കാര്യങ്ങള്‍ പറഞ്ഞു, 
5 “എല്ലാവരോടും നീതി പാലിക്കുക. ശരി 
യായ കാര്യങ്ങള്‍ ചെയ്യുക! എന്തുകൊണ്ടെ 
ന്നാല്‍, വൈകാതെ എന്‍െറ രക്ഷ നിന്നിലേക്കു 
വരും. എന്‍െറ നന്മ വൈകാതെ സകല ലോക 

ങ്ങളെയും കാണിക്കും.” 
2ശബ്ബത്തിനെപ്പറ്റിയുള്ള ദൈവത്തിന്‍െറ 
നിയമം അനുസരിക്കുന്നവര്‍ അനുഗുഹീതര്‍. 
ദുഷ്ടത ചെയ്യാത്തവന്‍ സന്തോഷവാന്‍. 3യെ 
ഹൂദരല്പാത്ത ചിലര്‍ സ്വയം യഹോവയോടു 











704 


ചേരും. “യഹോവ ഞങ്ങളെ അവന്‍െറ ജന 
ത്തോടൊപ്പം ചേര്‍ക്കുകയില്ല.” എന്ന്‌ അവര്‍ 
പറയരുത്‌. “ഞാനൊരു ഉണങ്ങിയ മരക്കഷണ 
മാണ്‌-എനിക്ക്‌ കുട്ടികളുണ്ടാവില്ല” എന്നൊരു 
നപുംസകം പറയരുത്‌. 

ഈ നപുംസകങ്ങള്‍ അങ്ങനെ പറയാന്‍ 
പാടില്ല. കാരണം യഹോവ പറയുന്നു, “നപും 
സകങ്ങളില്‍ ചിലര്‍ ശബ്ത്തിന്‍െറ നിയമങ്ങള്‍ 
അനുസരിക്കുന്നു. എന്‍െറ ഇഷ്ടം അവര്‍ തെര 
ഞ്ഞെടുക്കുന്നു. അവര്‍ സത്യമായും എന്‍െറ 
കരാര്‍ പിന്തുടരുന്നു. അതിനാല്‍ എന്‍െറ ആല 
യത്തില്‍ അവര്‍ക്കായി ഞാനൊരു സ്മാരക 
ശില സ്ഥാപിക്കും. അവരുടെ നാമം എന്‍െറ 
നഗരത്തില്‍ ഒര്‍മ്മിക്കപ്പെടും! അതെ, ആ 
നപുംസകങ്ങള്‍ക്ക്‌ ഞാന്‍ പുത്രന്മാര്‍ക്കും പുത്രി 
മാര്‍ക്കും നല്‍കുന്നതിനെക്കാള്‍ നല്ലതു ചിലതു 
നല്‍കും. നിത്യമായൊരു നാമം ഞാനവര്‍ക്കു 
നല്‍കും. എന്‍റ ജനതയില്‍ നിന്നും അവര്‍ 
മുറിച്ചു മാറ്റപ്പെടുകയില്ല.” 

യെഹുദരല്പാത്ത ചിലര്‍ സ്വയം യഹോവ 
യോടു ചേരും. തങ്ങള്‍ക്കു യഹോവയെ സേവി 
ക്കുകയും അവന്‍െറ നാമത്തെ സ്നേഹിക്കു 
കയും ചെയ്യേണ്ടതിനാണവര്‍ ഇങ്ങനെ ചെയ്യു 
ന്നത്‌. യഹോവയുടെ ദാസന്മാരാകുന്നതിന്‌ 
അവര്‍ സ്വയം അവനോടു ചേരും. അവര്‍ ശബ്ദ 
ത്തിനെ ഒരുത്സവദിനമായി കരുതുകയും 
എന്‍െറ കരാറിനെ അവര്‍ വിടാതെ അനുസരി 
ക്കുകയും ചെയ്യും. 

"യഹോവ പറയുന്നു, “ആ ജനത്തെ ഞാനെ 
ന്‍െറ വിശുദ്ധപര്‍വ്വതത്തിലേക്കു കൊണ്ടുവരും. 
എന്‍െറ പ്രാര്‍ത്ഥനാലയത്തില്‍ അവരെ ഞാന്‍ 
ആഹ്ാദി പ്പിക്കും. അവരെനിക്കര്‍പ്പിക്കുന്ന വഴി 
പാടുകളും ബലികളും എന്നെ സംതൂപ്തനാ 
ക്കും. എന്തുകൊണ്ടെന്നാല്‍ എന്‍റ ആലയം 
സകല രാഷ്ട്രങ്ങള്‍ക്കും ഒരു പ്രാര്‍ത്ഥനാലയം 
എന്നു വിളിക്കപ്പെടും.” “എന്‍റ യജമാനനായ 
യഹോവ പറയുന്നതാണിതൊക്കെ. 

യിസ്രായേലൂകാര്‍ അവരുടെ രാജ്യത്തുനി 
ന്നും പുറത്താക്കപ്പെട്ടു. (ലോകത്തിന്‍െറ വിവി 
ധഭാഗങ്ങളില്‍ പ്രവാസം നടത്തുന്നതിന്‌.) 
പക്ഷേ യഹോവ വീണ്ടും അവരെ ഒരുമിച്ചു 
ചേര്‍ക്കും. അവന്‍ പറയുന്നു, “വീണ്ടും ഞാന 
വരെ ഒരുമിച്ചു ചേര്‍ക്കും.” 





























തന്‍െറ ശുശ്രൂഷയ്ക്കു യഹോവ 
എല്ലാവരെയും ക്ഷണിക്കുന്നു 
കാട്ടുമൃഗങ്ങളേ, വന്നു ഭക്ഷിക്കുക! 

1 കാവല്‍ക്കാര്‍ (പ്രവാചകര്‍) എല്ലാം അന്ധര്‍. 
തങ്ങളെന്താണു ചെയ്യുന്നതെന്ന്‌ അവരറിയു 
ന്നില്ല. കുരയ്ക്കാത്ത നായ്ക്കളെപ്പോലെയാ 
ണവര്‍. അവര്‍ നിലത്തു കിടന്നുറങ്ങുന്നു. ഓ, 
അവര്‍ ഉറങ്ങാനിഷ്ടപ്പെടുന്നു. 

1അവര്‍ വിശക്കുന്ന നായ്ക്കളെപ്പോലെയാ 
കുന്നു. അവര്‍ ഒരിക്കലും സംതൃപ്തരല്ല. തങ്ങളെ 
ന്താണു ചെയ്യുന്നതെന്ന്‌ ഇടയന്മാര്‍ക്കറിയില്ല. 
അലഞ്ഞു തിരിഞ്ഞു പോയ, തങ്ങളുടെ 
കുഞ്ഞാടുകളെപ്പോലെയാണവര്‍. അവര്‍ 
അത്യാഗ്രഹികളാകുന്നു. സ്വയം രൂപ്തരാകുക 
മാത്രമാണവരുടെ ആവശ്യം. 

12അവര്‍ വന്നു പറയുന്നു: “ഞാന്‍ കുറച്ചു 
വീഞ്ഞു കുടിക്കും. ഞാനല്പം മദ്യം കഴിക്കും. 
അതേകാര്യം ഞാന്‍ നാളെയും ചെയ്യും. അതി 
ലധികവും ഞാന്‍ കുടിക്കും.” 














705 


യിസ്രായേല്‍ ദൈവത്തെ പിന്തുടരുന്നില്ല 
നീതിമാന്മാരെല്ലാം ചത്തൊടുങ്ങി, ആരും 
5 അതു ശ്രദ്ധിച്ചുപോലുമില്ല. നല്ലവര്‍ ഒരു 
മിച്ചു es Se പക്ഷേ ജനങ്ങ 
ളുടെ ദുഷ്ടതകളില്‍നിന്നും ഒഴിവാക്കപ്പെടുന്ന 
തിനു വേണ്ടിയാണ്‌ നീതിമാന്മാര്‍ എടുക്കപ്പെ 
ട്ടുതെന്ന്‌ ഒരുത്തരും മനസ്സിലാക്കുന്നില്ല. 
പക്ഷേ സമാധാനം വരികയും മനുഷ്യര്‍ 
സ്വന്തം കട്ടിലില്‍ വിശ്രമിക്കുകയും ചെയ്യും. 
ദൈവം ആഗ്രഹിക്കുന്നതനുസരിച്ച്‌ അവര്‍ 
ജീവിക്കും. 
മന്ത്രവാദിനിയുടെ പുത്രന്മാരേ ഇവിടെ 





യെശയ്യാവ്‌ 57:1-58:1 


യായിരുന്നു നിങ്ങള്‍ ഭയന്നത്‌? എന്തിനാണു 
നിങ്ങള്‍ നുണ പറഞ്ഞത്‌? നോക്കൂ, വളരെ 
ക്കാലം ഞാന്‍ ശാന്തനായിരിക്കയായിരുന്നു- 
നീയെന്നെ ആദരിക്കുകയും ചെയ്തില്ല. 

12നിങ്ങളുടെ “സദ്പ്രവൃത്തികളെ'യും നിങ്ങള്‍ 
ചെയ്യുന്ന മതപരമായ” സകല കാര്യങ്ങളെയും 
പറ്റി എനിക്കു പറയാനാവും. പക്ഷേ അതു 
നിഷ്ഫലമാകുന്നു! 

13സഹായം വേണ്ടപ്പോള്‍ നിങ്ങള്‍ നിങ്ങ 
ള്‍ക്കു ചുറ്റിലും കൂട്ടിയിരിക്കുന്ന വ്യാജദൈവ 
ങ്ങളോടു നിലവിളിക്കുന്നു. അവര്‍ നിങ്ങളെ 
സഹായിക്കട്ടെ! പക്ഷേ ഞാന്‍ പറയുന്നു, കാറ്റ്‌ 





വരിക. നിങ്ങളുടെ പിതാവ്‌ വ്യഭിചാരപാപം 
ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ അമ്മയും വൃഭി 
ചരിച്ചിരിക്കുന്നു. ഇവിടെ വരിക! 

നിങ്ങള്‍ ദുഷ്ടരും നുണയന്മാരുമായ കുട്ടിക 
മാകുന്നു. നിങ്ങളെന്നെ പരിഹസിക്കുന്നു. 
നിങ്ങള്‍ എന്‍െറ നേര്‍ക്കു മുഖം തിരിക്കുന്നു. 
എന്‍െറ നേര്‍ക്കു നിങ്ങള്‍ നാക്കുനീട്ടുന്നു. 

ഓരോ പച്ചമരത്തിന്‍െറ കീഴിലും വ്യാജ 
ദൈവങ്ങളെ ആരാധിക്കുകയാണു നിങ്ങളുടെ 
ഇഷ്ടം. ഓരോ അരുവിയോരത്തും നിങ്ങള്‍ കുട്ടി 
കളെ കൊല്ലുന്നു. പാറപ്രദേശങ്ങളില്‍ അവരെ 
ബലികൊടുക്കുകയും ചെയ്യുന്നു. 

നദികളിലെ മിനുത്ത പാറകളെ ആരാധി 
ക്കാന്‍ നിങ്ങളിഷ്ടപ്പെടുന്നു. ആരാധനയ്ക്കു 
നിങ്ങള്‍ അവരുടെമേല്‍ വീഞ്ഞൊഴിക്കുന്നു. 
നിങ്ങള്‍ അവയ്ക്കു ബലിയര്‍പ്പിക്കുന്നു. പക്ഷേ 
നിങ്ങള്‍ക്ക്‌ ആ പാറകള്‍ മാത്രം കിട്ടുന്നു. അതെ 
ന്നെ സന്തോഷിപ്പിക്കുമെന്ന്‌ നിങ്ങള്‍ കരുതുന്നു 
വോ? ഇല്ല! അതെന്നെ സന്തോഷിപ്പിക്കുന്നില്ല. 
എല്ലാ കുന്നുകള്‍ക്കും ഉന്നതപര്‍വ്വതങ്ങള്‍ക്കും 
മീതേ നിങ്ങള്‍ നിങ്ങളുടെ കിടക്ക ഒരുക്കുന്നു. 

"നിങ്ങള്‍ ആ ഉന്നതസ്ഥലങ്ങളിലേക്കു 
പോയി ബലികളര്‍പ്പിക്കുന്നു. 

ട്പിന്നെ നിങ്ങള്‍ ആ കിടക്കകളിലേക്കു പോ 
കുകയും ആ ദേവന്മാരെ സ്‌നേഹിച്ച്‌ എനിക്കെ 
തിരെ പാപം ചെയ്യുകയും ചെയ്യുന്നു. ആ 
ദേവന്മാരെ നീ സ്നേഹിക്കുന്നു. അവരുടെ 
നഗ്നദേഹങ്ങളെ കണ്ട്‌ നിങ്ങള്‍ ആസ്വദിക്കു 
ന്നു. നിങ്ങള്‍ എന്‍െറ കൂടെയായിരുന്നു. പക്ഷേ 
അവരോടു ചേരാന്‍ നിങ്ങളെന്നെ വിട്ടു 
പോയി. എന്നെ ഓര്‍മ്മിപ്പിക്കുന്നതിന്‌ നിങ്ങളെ 
സഹായിച്ചിരുന്ന സാധനങ്ങള്‍ നിങ്ങള്‍ ഒളി 
പ്പിക്കുന്നു. വാതിലുകള്‍ക്കും കട്ടിളക്കാലുകള്‍ 
ക്കും പിന്നില്‍ ആ സാധനങ്ങള്‍ നിങ്ങളൊളി 
പ്പിക്കുന്നു. പിന്നെ, നിങ്ങള്‍ ആ വ്യാജദൈവങ്ങ 
ളുമായി കരാറുകളുണ്ടാക്കുന്നു. 

9മോലെക്കിനന്‍െറ മുമ്പില്‍ സ്വയം സുന്ദരന്മാ 
രാകാന്‍ നിങ്ങള്‍ തൈലങ്ങളും ലേപനങ്ങളും 
ഉപയോഗിക്കുന്നു. നിങ്ങള്‍ വിദൂരദേശങ്ങളി 
ലേക്കു ദൂതന്മാരെ അയച്ചു. ഇതു നിങ്ങളെ 
നരകക്കുഴിയായ ശിയോളിലേക്കു കൊണ്ടുവരി 
കയും ചെയ്യും. 














യിസ്രായേല്‍ ദൈവത്തെ ആശ്രയി 
ക്കണം, വിഗ്രഹങ്ങളെയല്ല 

1ണതൊക്കെ ചെയ്യാന്‍ നിങ്ങള്‍ കഠിനാദ്ധ്വാ 
നം ചെയ്തെങ്കിലും ഒരിക്കലും ക്ഷീണിച്ചില്ല. 
ഇതെല്ലാം ആസ്വദിക്കുക വഴി നിങ്ങള്‍ പുതിയ 
ശക്തി നേടി. 

1നിങ്ങള്‍ എന്നെ ഓര്‍മ്മിച്ചില്ല. നിങ്ങള്‍ 
എന്നെ ഗരനിച്ചുപോലുമില്ല! പിന്നെ, ആരെപ്പ 
റ്റിയായിരുന്നു നിങ്ങള്‍ വ്യസനിച്ചത്‌? ആരെ 





അവരെയെല്ലാം അടിച്ചു പറത്തും. ഒരു നിശ്വാ 
സം അവയെ ദൂരെയകറ്റും. പക്ഷേ എന്നിലാശ്ര 
യിക്കുന്നവന്‌ എന്‍െറ വാഗ്ദത്തഭൂമി ലഭിക്കും. 
അവന്‍ എന്‍െറ വിശുദ്ധപര്‍വ്വതം ലഭിക്കും. 








യഹോവ തന്‍െറ ജനത്തെ രക്ഷിക്കും 

14൭നന്‍െറ ജനത്തിനു പാതയൊരുക്കും വിധം 
തടസ്സങ്ങള്‍ നീക്കം ചെയ്യുക. 

ദൈവം അത്യുന്നതനാകുന്നു. ദൈവം നിത്യ 
മായി വസിക്കുന്നു. ദൈവത്തിന്‍െറ നാമം വിശു 
ദ്ധം. ദൈവം പറയുന്നു: ഉന്നതവും വിശുദ്ധവു 
മായ ഒരു സ്ഥലത്തു ഞാന്‍ വസിക്കുന്നു. പക്ഷേ 
ദു:ഖിതരും വിനീതരുമായവരോടൊച്പവും 
ഞാന്‍ വസിക്കുന്നു. ഹൃദയത്തില്‍ വിനീതരായ 
വര്‍ക്ക്‌ ഞാന്‍ പുതുജീവന്‍ നല്‍കും. ആത്മാവില്‍ 
വ്യസനിക്കുന്നവര്‍ക്ക്‌ ഞാന്‍ പുതുജീവന്‍ 
നല്‍കും. 

ഞാനെന്നും യുദ്ധം ചെയ്തുകൊണ്ടേയിരി 
ക്കില്ല. ഞാന്‍ എപ്പോഴും കോപിക്കുകയുമില്ല. 
ഞാന്‍ കോപം തുടര്‍ന്നാല്‍ മനുഷ്യന്‍െറ ആത്മാ 
വ്‌- ഞാനവര്‍ക്ക്‌ നല്‍കിയ ജീവന്‍- എന്‍െറ 
മുമ്പില്‍ മരിച്ചു വീണേക്കാം. 

17ഇവര്‍ തിന്മകള്‍ ചെയ്തു. അതെന്നെ കോ 
പാകുലനാക്കുകയും ചെയ്തു. അതിനാല്‍ 
ഞാന്‍ യിസ്രായേലിനെ ശിക്ഷിച്ചു. കോപി 
ഷ്ഠനായിരുന്നതുകൊണ്ട്‌ ഞാനവനില്‍നിന്നും 
അകന്നു. യിസ്രായേല്‍ എന്നെയും വിട്ടു. ഇഷ്ട 
മുള്ളിടത്തേക്കവന്‍ പോയി. 

18യിസ്രായേല്‍ എവിടേക്കു പോയെന്ന്‌ 
ഞാന്‍ കണ്ടു. അതിനാല്‍ ഞാനവനെ നയിക്കും. 
ഞാനവനെ സുഖപ്പെടുത്തും (ക്ഷമിക്കും). 
അവനെ ഞാന്‍ ആശ്വസിപ്പിക്കുകയും അവനു 
സുഖം തോന്നിക്കുന്ന വാക്കുകള്‍ പറയുകയും 
ചെയ്യും. പിന്നെ അവനും അവന്‍െറ ജനത 
യ്ക്കും വ്യസനം അനുഭവമാകുകയേ ഇല്ല. 

19അവരെ ഞാന്‍ ഒരു പുതിയ വാക്കു പഠിപ്പി 
ക്കും. “സമാധാനം.” എനിക്കടുത്തുള്ളവര്‍ക്കും വള 
രെയകലെയുള്ളവര്‍ക്കും ഞാന്‍ സമാധാനം 
നല്‍കും. അവരെ ഞാന്‍ സുഖപ്പെടുത്തും (ക്ഷമി 
ക്കും)!” യഹോവ സ്വയം പറഞ്ഞതാണിതൊ 
ക്കെ. 

20പക്ഷേ ദുഷ്ടന്മാര്‍ കോപിച്ചലറുന്ന കടല്‍ 
പോലെയാകുന്നു. അവര്‍ക്ക്‌ അടങ്ങുവാനോ 
ശാന്തരാകുവാനോ കഴിയില്ല. അവര്‍ കോപി 
ച്ചിരിക്കുന്നു. സമുദ്രത്തെപ്പോലെ അവര്‍ ചെളി 
യിളക്കുന്നു. എന്‍െറ ദൈവം പറയുന്നു, “ദുഷ്ടര്‍ 
ക്കു സമാധാന മുണ്ടാവുകയില്ല.” 














ദൈവത്തെ പിന്‍പറ്റുവാന്‍ ജനങ്ങള്‍ 
ഉദ്ബോധിപ്പിക്കപ്പെടണം 

നിങ്ങള്‍ക്കു കഴിയുന്നത്ര ഉച്ചത്തില്‍ 

വിളിച്ചു കൂവുക! സ്വയം നിര്‍ത്തരുത്‌! 


5 


യെശയ്യാവ്‌ 58:2-59:1 


കാഹളം പോലെ ഉറക്കെ ആക്രോശിക്കുക! ജന 
ങ്ങള്‍ ചെയ്തിക്കുന്ന തെറ്റുകളെപ്പറ്റി അവ 
രോടു പറയുക. യാക്കോബിന്‍െറ കുടുംബ 
is അവരുടെ പാപത്തെവ്പുറ്റി പറയുക! 
0ള്‍ അവര്‍ എല്ലാദിവസവും എന്നെ 

ക ക്കാന്‍ വരും. എന്‍െറ മാര്‍ഗ്ഗം അവര്‍ 
പഠിക്കാനാഗ്രഹിക്കുകയും ചെയും. അവര്‍ ശരി 
യായി ജീവിക്കുന്ന ഒരു രാഷ്ട്രമായിത്തീരും. 
ദൈവത്തിന്‍െറ നല്ല കല്പനകളുനുസരിക്കുന്ന 
തില്‍നിന്നും അവര്‍ പിന്മാറുകയില്ല. തങ്ങളെ 
നീതിയോടെ വിധിക്കണമെന്ന്‌ അവരെന്നോടാ 
വശ്യപ്പെടും. ദൈവത്തിന്‍െറ ന്യായവിധി 
ക്കായി അവര്‍ അവനന്‍െറയടുത്തേക്കു പോകാ 
നാഗ്രഹിക്കും. 

ഇപ്പോള്‍ അവര്‍ പറയുന്നു, “നിന്നോടു ആദ 
രവൂ കാട്ടാന്‍ ഞങ്ങള്‍ ഭക്ഷിക്കുന്നതു നിര്‍ത്തി. 
നീയെന്തുകൊണ്ടു ഞങ്ങളെ നോക്കുന്നില്ല? 
നിന്നോടു ആദരവു കാണിക്കാന്‍ ഞങ്ങള്‍ 
സ്വന്തം ശരീരത്തെ പീഡിപ്പിക്കുന്നു. നീയെന്തു 
കൊണ്ടു ഞങ്ങളെ ശ്രദ്ധിക്കുന്നതേയില്ല?” 








എന്നാല്‍ യഹോവ പറയുന്നു, “ആ ഉപവാ 
സദിവസങ്ങളില്‍ നിങ്ങള്‍ സ്വന്തം സന്തോഷ 
ത്തിനു വേണ്ടതു ചെയ്യുന്നു. നിങ്ങള്‍ നിങ്ങ 
ളുടെ ദാസന്മാരെ പീഡിപ്പിക്കുന്നു-നിങ്ങളുടെ 
സ്വന്തം ശരീരത്തെയല്ല. നിങ്ങള്‍ക്കു വിശക്കു 
ന്നു, പക്ഷേ ആഹാരത്തിനുവേണ്ടിയല്ല. തര്‍ക്കി 
ക്കാനും പോരടിക്കാനുമുള്ള വിശപ്പാണ്‌, അ 
ത്തിനല്ല. നിങ്ങളുടെ ദുഷ്ടകരങ്ങള്‍ കൊണ്ട്‌ 
മനുഷ്യരെ ഇടിക്കാനുള്ള വിശപ്പാണത്‌. നിങ്ങള്‍ 
ഭക്ഷണം വേണ്ടെന്നു വയ്ക്കുന്നത്‌ എനിക്കു 
വേണ്ടിയല്ല. നിങ്ങള്‍ സ്വന്തം ശബ്ദംകൊണ്ട്‌ 
എന്നെ വാഴ്ത്തുന്നില്ല. ഈ വിശേഷദിവസങ്ങ 
ളില്‍ നിങ്ങള്‍ ഭക്ഷണം കഴിക്കാതെ സ്വന്തം 
ശരീരത്തെ പീഡി പ്പിക്കണമെന്നു ഞാന്‍ ആഗ്ര 
ഹിക്കുന്നുവെന്ന്‌ നി കരുതുന്നുവോ? മനു 
ഷ്യര്‍ വ്യസനിക്കുന്നതായി കാണണമെന്നു 
ഞാനാഗ്രഹിക്കുന്നതായി നിങ്ങള്‍ കരുതുന്നു 
വോ? വാടിക്കരിഞ്ഞ പൂക്കള്‍ പോലെ മനു 
ഷയര്‍ തല കുനിക്കണമെന്നും വ്യസനത്തിന്‍െറ 
വസ്ത്രം ധരിക്കണമെന്നും ഞാനാഗ്രഹിക്കുന്നെ 
ന്നും നിങ്ങള്‍ കരുതുന്നുവോ? മനുഷ്യര്‍ ദു:ഖം 
കാണിക്കാന്‍ ചാരത്തിലിരിക്കുന്നതു കാണാന്‍ 
ഞാനാഗ്രഹിക്കുന്നുവെന്നു നിങ്ങള്‍ കരുതുന്നു 
വോ? വിശേഷദിവസങ്ങളില്‍ നിരാഹാരമിരി 
ക്കുന്ന നിങ്ങളതാണു കരുതുന്നത്‌. യഹോവ 
യുടെ ആഗ്രഹം അങ്ങനെയാണെന്നാണോ 
നിങ്ങള്‍ കരുതുന്നത്‌? 

““വിശേഷദിവസത്തെല്ലറ്റി എനിക്കുള്ള സങ്ക 
ല്ലമെന്തെന്ന്‌ ഞാന്‍ പറയാം-മനുഷ്യരെ സ്വത 
ന്ത്രമാക്കാനുള്ള ദിവസം. ഒരു ദിവസം നിങ്ങള്‍ 
മനുഷ്യരുടെ ഭാരങ്ങളെടുത്തുമാറ്റണമെന്നു 
ഞാനാഗ്രഹിക്കുന്നു. ദുരിതമനുഭവിക്കുന്നവരെ 
ഒരുനാള്‍ നിങ്ങള്‍ സ്വതന്ത്രരാക്കണമെന്നു 
ഞാനാഗ്രഹിക്കുന്നു. അവരുടെ ചുമലില്‍നിന്നും 
ഭാരങ്ങള്‍ നിങ്ങളെടുത്തുമാറ്റുന്ന ഒരുനാള്‍ വര 
ണമെന്നു ഞാനാഗ്രഹിക്കുന്നു. "നിങ്ങളുടെ ഭക്ഷ 
ണം വിശക്കുന്നവരുമായി പങ്കുവയ്ക്കണ 
മെന്നും ഞാനാഗ്രഹിക്കുന്നു. ഭവനമില്ലാത്ത ദരി 
ദ്രരെ നിങ്ങള്‍ കണ്ടെത്തണമെന്നു ഞാനാഗ്ര 
ഹിക്കുന്നു. അവരെ നിങ്ങള്‍ നിങ്ങളുടെ ഭവന 
ത്തിലേക്കു കൊണ്ടുവരണമെന്നു ഞാനാഗ്രഹി 
ക്കുന്നു. വസ്ത്രമില്ലാത്തവനെ കാണുമ്പോള്‍ 
നിങ്ങളുടെ വസ്ത്രം അവനു നല്‍കുക! അവരെ 








706 


സഹായിക്കുന്നതില്‍നിന്നും ഒഴിഞ്ഞിരിക്കരുത്‌, 
അവരും നിങ്ങളെപ്പോലെയാണ്‌. 

നിങ്ങള്‍ അങ്ങനെ ചെയ്താല്‍ നിങ്ങളുടെ 
പ്രകാശം ഉദയപ്രകാശത്തെപ്പോലെ തിളങ്ങാന്‍ 
തുടങ്ങും. അപ്പോള്‍ നിങ്ങളുടെ മുറിവുകള്‍ 
സുഖപ്പെടും. നിങ്ങളുടെ “നന്മ” (ദൈവം) 
നിങ്ങള്‍ക്കു മുമ്പേ നടക്കുകയും യഹോവയുടെ 
തേജസ്സ്‌ നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യും. 
$അപ്പോള്‍ നിങ്ങള്‍ യഹോവയെ വിളിക്കുക 
യും യഹോവ വിളികേള്‍ക്കുകയും ചെയ്യും. 
നിങ്ങള്‍ യഹോവയെ ഉറക്കെ വിളിക്കുകയും 
“ഞാനിവിടുണ്ട്‌* എന്നവന്‍ മറുപടി പറയു 
കയും ചെയ്യും. 








ദൈവത്തിന്‍െറ ജനം ശരി പ്രവര്‍ത്തിക്കണം 

ജനങ്ങള്‍ക്ക്‌ ദുരിതവും ഭാരങ്ങളുമുണ്ടാക്കു 
ന്നതു നിങ്ങള്‍ നിര്‍ത്തണം. കയ്‌പ്പേറിയ വാക്കു 
കളുപയോഗിക്കുന്നതും ഓരോ കാര്യങ്ങള്‍ക്കാ 
യി ജനങ്ങളെ കുറ്റപ്പെടുത്തുന്നതും നിങ്ങള്‍ നിര്‍ 
ത്തണം. 1വിശക്കുന്നവരോടു കരുണ തോന്നു 
കയും അവര്‍ക്ക്‌ ആഹാരം നല്‍കുകയും വേണം. 
ദുരിതങ്ങളനുഭവിക്കുന്നവരെ അവരുടെ ആവ 
ശ്യങ്ങളില്‍ നിങ്ങള്‍ തുപ്തിപ്പെടുത്തണം. 
അപ്പോള്‍ നിങ്ങളുടെ പ്രകാശം ഇരുട്ടിലും തിള 
ങ്ങും. നിങ്ങള്‍ക്ക്‌ യാതൊരു ദു:ഖവും ഉണ്ടായിരി 
ക്കുകയുമില്ല. മദ്ധ്യാഹ്നസൂര്യനെപ്പോലെ 
നിങ്ങള്‍ തിളങ്ങും. 

യഹോവ എപ്പോഴും നിങ്ങളെ നയിക്കും. 
വരണ്ട ദേശങ്ങളില്‍ യഹോവ നിങ്ങളുടെ 
ആത്മാവിനെ സംതൃപ്തമാക്കും. അവന്‍ നിങ്ങ 
ളുടെ അസ്ഥികള്‍ക്കു ബലം നല്‍കും. നിങ്ങള്‍ 
ധാരാളം ജലമുള്ള ഒരു പൂന്തോപ്പുപോലെയാ 
കും. നിങ്ങളെപ്പോഴും ജലമുള്ള ഉറവപോലെ 
യായിരിക്കും. 

12വളരെ വളരെ വര്‍ഷങ്ങളായി നിങ്ങളുടെ 
നഗരങ്ങള്‍ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 
എന്നാല്‍ പുതിയ നഗരങ്ങള്‍ നിര്‍മ്മിക്കപ്പെ 
ടുകയും ആ നഗരങ്ങളുടെ അടിത്തറകള്‍ വളരെ 
വളരെ വര്‍ഷങ്ങള്‍ നിലനില്‍ക്കുകയും ചെയ്യും. 
“വേലികെട്ടു ന്നവ൯്‌” എന്നു നീ വിളിക്കപ്പെടും. 
“പാതകളും വീടുകളും പണിയുന്നവന്‍” എന്നും 
നീ വിളിക്കപ്പെടും. 

3ദശബ്ത്തിനെപ്പറ്റിയുള്ള ദൈവത്തിന്‍െറ 
നിയമത്തിനെതിരെ പാപം ചെയ്യാതിരുന്നാല്‍ 
അങ്ങനെ സംഭവിക്കും. ആ ന 
നിങ്ങള്‍ സ്വയം സന്തോഷിപ്പിക്കാന്‍ ശ്രമിക്കാ 
തിരുന്നാല്‍ അങ്ങനെ വി ബൃത്തിനെ 
നിങ്ങള്‍ ആഹ്ദാദദിനമെന്നു വിലക്കണം. 
യഹോവയുടെ വിശിഷ്ടദിനത്തെ മഹത്വപ്പെ 
ടുത്തണം. മറ്റെല്ലാ ദിവസങ്ങളിലും ചെയ്യുന്ന 
പ്രവൃത്തികള്‍ ചെയ്യാതെ ആ വിശേഷദിനത്തെ 
നിങ്ങള്‍ മഹത്വപ്പെടുത്തണം. 

14അപ്പോള്‍ നിങ്ങള്‍ക്കു യഹോവയില്‍ ആന 
ന്ദം ഉണ്ടാകും. അവന്‍ നിങ്ങളെ ഭൂമിക്കു മുക 
ളിലുള്ള അത്യുന്നതസ്ഥലങ്ങളിലേക്കു കൊണ്ടു 
പോകുകയും ചെയ്യും. നിങ്ങളുടെ പിതാവായ 
യാക്കോബിനുള്ളതെല്ലാം യഹോവ നിങ്ങള്‍ക്ക്‌ 
നല്‍കും. 

യഹോവ സ്വയം പറഞ്ഞതാണിതൊക്കെ! 


























ദുഷ്ടന്മാര്‍ മാനസാന്തരപ്പെടണം 
59 നോക്കൂ, യഹോവയുടെ ശക്തി നിന്നെ 
രക്ഷിക്കാന്‍ മതിയായതാകുന്നു. നീ സ 
ഹായം തേടുമ്പോള്‍ അവനു നിന്നെ കേള്‍ക്കാ 


707 


നാകും. പക്ഷേ നിന്‍െറ പാപങ്ങള്‍ നിന്നെ 
ദൈവത്തില്‍നിന്നും അകറ്റുന്നു. യഹോവ 
നിന്നില്‍ നിന്നകലുന്നതിന്‌ നിന്‍െറ പാപങ്ങ 
ളാണു കാരണം. 

നിന്റെ കൈകള്‍ അഴുക്കുപുരണ്ടതാകുന്നു; 
അവയില്‍ രക്തം പൊതിഞ്ഞിരിക്കുന്നു. നിന്‍െറ 
വിരലുകളെ അപരാധം പൊതിഞ്ഞിരിക്കുന്നു. 
നീ സ്വന്തം വായകൊണ്ട്‌ നുണകള്‍ പറയുന്നു. 
നിന്‍റെ നാവ്‌ തിന്മകള്‍ സംസാരിക്കുന്നു. 
“ആരും അന്യരെപ്ഛറ്റി സത്യം പറയുന്നില്ല. മനു 
ഷയര്‍ പരസ്പരം കോടതികയറ്റുകയും വ്യവ 
ഹാരത്തില്‍ വിജയം നേടാന്‍ കള്ളം പറയു 
കയും ചെയ്യുന്നു. അവര്‍ പരസ്പരം നുണകള്‍ 
പറയുന്നു. അവര്‍ നിറയെ ദുരിതങ്ങളാണ്‌, 
അവര്‍ ദുഷ്ടതയ്ക്കു ജന്മമേകുകയും ചെയ്യു 
ന്നു. $വിഷസര്‍പ്പം മുട്ടയിടുന്നതുപോലെ 
അവര്‍ തിന്മയുണ്ടാക്കുന്നു. അതിലൊരു മുട്ട 
തിന്നാല്‍ നിങ്ങള്‍ മരിക്കും. അതിലൊരു മൂട്ട 
പൊട്ടിച്ചാല്‍ ഒരു വിഷസര്‍പ്പം പുറത്തു ചാടും. 

മനുഷ്യര്‍ പറയുന്ന നുണകള്‍ എട്ടുകാലിവല 
പോലെയാണ്‌. ഈ വല വസ്ത്രമാക്കാന്‍ കൊ 
ള്ളില്ല. ആ വലകൊണ്ട്‌ നഗ്നത മറയ്ക്കാനാ 
വില്ല. 

ചിലര്‍ തിന്മ ചെയ്യുകയും അന്യരെ പീഡി 
പ്പിക്കാന്‍ സ്വന്തം കൈകളുപയോഗിക്കുകയും 
ചെയ്യുന്നു. തിന്മയിലേക്ക്‌ ഓടിപ്പോകുന്നതിന്‌ 
അവര്‍ സ്വന്തം കാലുകളുപയോഗിക്കുന്നു. തെ 
റ്റൊന്നും ചെയ്യാത്തവരെ വധിക്കാനവര്‍ തിടു 
ക്കപ്പെടുന്നു. അവരുടെ മനസ്സില്‍ ദുഷ്ടചിന്ത 
കളാണ്‌. കലാപമുണ്ടാക്കുകയും മോഷ്ടിക്കു 
കയുമാണവരുടെ ജീവിതം. &സമാധാനത്തി 
നെറ മാര്‍ഗ്ഗം അവര്‍ക്കറിയില്ല. അവര്‍ നീതി 
മാന്മാരല്ല. വക്രമായ ജീവിതമാണവരുടേത്‌. 
അവരെപ്പോലെ ജീവിക്കുന്നവര്‍ക്കാകട്ടെ ഒരിക്ക 
ലും സമാധാനവും കിട്ടില്ല. 











യിസ്രായേലിന്‍റെ പാപങ്ങള്‍ 
ദുരിതമുണ്ടാക്കുന്നു 

എല്ലാ നീതിയും നന്മയും പോയി. നമുക്ക 
ടുത്ത്‌ ഇരുട്ടുമാത്രം. അതിനാല്‍ നാം വെളിച്ചത്തി 
നായി കാത്തിരിക്കണം. നമ്മള്‍ തീവ്രപ്രകാശം 
പ്രതീക്ഷിക്കുന്നു, പക്ഷേ നമ്മള്‍ക്ക്‌ ഇരുട്ടുമാത്രം. 

10നമ്മള്‍ കണ്ണില്ലാത്തവരെപ്പോലെയാണ്‌. 
അന്ധരെപ്പോലെ നാം ഭിത്തിയുടെ നേര്‍ക്കു 
നടക്കുന്നു. രാത്രിയിലെന്ന പോലെ നമ്മള്‍ 
അതിലടിച്ചു വീഴുന്നു. പകല്‍വെളിച്ചത്തില്‍ 
പ്പോലും നമുക്കു കാണാനാകുന്നില്ല. ഉച്ചയ്ക്കു 
നാം ചത്തവരെപ്പോലെ വീഴുന്നു. 

1നമ്മളെല്ലാം വളരെ ദൂ:ഖിതരാകുന്നു. പ്രാവു 
കളെയും കരടികളെയും പോലെ തേങ്ങുന്നു. 
മനുഷ്യര്‍ നീതിമാന്മാരാകുന്ന ഒരു കാലം നമ്മള്‍ 
പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇനിയും നീതി ഉണ്ടാ 
യിട്ടില്ല. രക്ഷിക്കപ്പെടുന്നതും കാത്തു നാമിരി 
ക്കുന്നു, പക്ഷേ രക്ഷ വിദൂരത്തിലാകുന്നു. 

2എന്തുകൊണ്ടെന്നാല്‍ നമ്മുടെ ദൈവത്തി 
നെതിരെ നാം ഒരുപാടു പാപങ്ങള്‍ ചെയ്തിരി 
ക്കുന്നു. നമ്മുടെ പാപങ്ങള്‍ നമ്മുടെ തെറ്റിനെ 
കാണിക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നതില്‍ നാം 
അപരാധികളാണെന്ന്‌ നമുക്കറിയാം. 

13നമ്മള്‍ പാപം ചെയ്യുകയും യഹോവയ്ക്കെ 
തിരെ തിരിയുകയും ചെയ്തു. നമ്മള്‍ അവ 
നില്‍ നിന്നകലുകയും അവനെ കൈവിടുക 
യും ചെയ്തു. നമ്മള്‍ തിന്മ ആസൂത്രണം 
ചെയ്തു. ദൈവവിരുദ്ധമായ കാര്യങ്ങള്‍ നമ്മള്‍ 








യെശയ്യാവ്‌ 59:2-60:5 


ആലോചിച്ചു. ഈ കാര്യങ്ങളെപ്പറ്റി നാം 
ആലോചിക്കുകയും മനസ്സില്‍ ആസൂത്രണം 
ചെയ്യുകയും ചെയ്തു. 

14നീതി നമ്മില്‍നിന്നകന്നു. ന്യായം വിദൂരമാ 
യിരിക്കുന്നു. സത്യം വഴിയില്‍ വീണിരിക്കുന്നു. 
നന്മയെ നഗരത്തിലേക്കു പ്രവേശിപ്പിക്കുന്നില്ല. 

15സത്യം പോയിരിക്കുന്നു. നന്മ ചെയ്യാന്‍ 
ശ്രമിക്കുന്നവര്‍ കവര്‍ച്ച ചെയ്യപ്പെട്ടു. യഹോവ 
നോക്കിയപ്പോള്‍ ഒരു നന്മയും കാണാനായില്ല. 
യഹോവയ്ക്കു അതിഷ്ടമായില്ല. 

16താന്‍ നോക്കിയപ്പോള്‍ ജനത്തിനു വേണ്ടി 
എഴുന്നേറ്റുനിന്നു സംസാരിക്കാന്‍ ആരെയും 
കാണാത്തതില്‍ യഹോവ അത്ഭുതപ്പെട്ടു. അതി 
നാല്‍ യഹോവ സ്വന്തം ശക്തിയും സ്വന്തം 
നന്മയും ഉപയോഗിക്കുകയും ജനത്തെ രക്ഷിക്കു 
കയും ചെയ്തു. 17യഹോവ യുദ്ധത്തിനു തയ്യാ 
റെടുത്തു. യഹോവ നന്മയുടെ മാര്‍ച്ചട്ട ധരിച്ചു; 
രക്ഷയുടെ ശിരസ്ത്രം അണിഞ്ഞു, ശിക്ഷയുടെ 
വസ്ത്രം ധരിച്ചു. ശക്തമായ സ്നേഹത്തിന്‍െറ 
മേലങ്കിയും. 

18യഹോവയുടെ കോപം അവന്‍െറ ശത്രുക്ക 
ളില്‍ വന്നുപതിക്കും. അങ്ങനെ അവന്‍ അവര്‍ 
ക്കു തക്ക ശിക്ഷ നല്‍കും. തന്‍െറ ശത്രുക്കളോടു 
യഹോവ കോപിച്ചിരിക്കുന്നു. അതിനാലവ൯ 
സകല വിദൂരദേശക്കാരെയും ശിക്ഷിക്കും. അര്‍ 
ഹമായ ശിക്ഷ യഹോവ അവര്‍ക്കു നല്‍കും. 

19അപ്പ്പോള്‍ പടിഞ്ഞാറുള്ളവര്‍ യഹോവ 
യുടെ നാമത്തെ ഭയക്കുകയും ആദരിക്കുകയും 
ചെയ്യും. കിഴക്കുള്ളവര്‍ അവന്‍െറ തേജസ്സിനെ 
ഭയക്കുകയും ആദരിക്കുകയും ചെയ്യും. യഹോ 
വ, അവനില്‍ നിന്നുള്ള കൊടുങ്കാറ്റ്‌ വേഗത്തി 
ലൊഴുക്കുന്ന നദിപോലെ പെട്ടെന്നു വരും. 
20അനന്തരം ഒരു രക്ഷകന്‍ സീയോനി ലേക്കു 
വരും. പാപം ചെയ്തുവെങ്കിലും ദൈവത്തിങ്ക 
ലേക്കു മടങ്ങിവന്ന യാക്കോബിന്‍െറ ജനതയി 
ലേക്ക്‌ അവന്‍ വരും. 

മയഹോവ പറയുന്നു, “അവരുമായി 
ഞാനൊരു കരാറുണ്ടാക്കും. നിന്‍െറ വായില്‍ 
ഞാനിടുന്ന എന്‍െറ ആത്മാവും എന്‍െറ വാക്കു 
കളും ഒരിക്കലും നിന്നെ വിട്ടുപോകില്ല. അത്‌ 
നിങ്ങളുടെ മക്കളോടും മക്കളുടെ മക്കളോടു 
മൊപ്പം ആയിരിക്കും. ഇപ്പോഴും എപ്പോഴും അവ 
നിന്നോടൊപ്പമുണ്ടായിരിക്കും.” 



































ദൈവം വരുന്നു! 
60 “യെരൂശലേമേ, എന്‍െറ പ്രകാശമേ, 
എഴുന്നേല്‍ക്കൂ! നിന്‍െറ പ്രകാശം (ദൈ 

വം) വരവായി! യഹോവയുടെ തേജസ്സ്‌ 
നിന്നില്‍ തിളങ്ങും. 

2ഇരുട്ടിപ്പോള്‍ ഭൂമിയെ പൊതിയുകയും ജന 
ങ്ങള്‍ ഇരുട്ടിലാകുകയും ചെയ്യുന്നു. പക്ഷേ 
യഹോവ നിന്‍െറമേല്‍ തിളങ്ങുകയും അവ 
നെറ തേജസ്സ്‌ നിന്‍െറമേല്‍ പ്രത്യക്ഷമാകുകയും 
ചെയ്യും. 

രാഷ്ട്രങ്ങള്‍ നിന്‍െറ പ്രകാശ(ദൈവം)ത്തി 
ലേക്കു വരും. രാജാക്കന്മാര്‍ നിന്‍െറ തിളങ്ങുന്ന 
പ്രകാശത്തിലേക്കു വരും. 

നിനക്കു ചുറ്റും നോക്കുക! ഇതാ, മനുഷ്യര്‍ 
നിനക്കു ചുറ്റും കൂടുകയും നിന്‍െറയടുത്തേക്കു 
വരികയും ചെയ്യുന്നു. വിദൂരങ്ങളില്‍നിന്നു 
വന്ന നിറ്റ ആണ്‍മക്കളാണവര്‍. നിന്‍െറ 
പെണ്‍മക്കളും അവരോടൊപ്പം വരുന്നു. 

ഭാവിയില്‍ ഇതു സംഭവിക്കും. അന്നു നീ 
നിന്‍െറ ജനത്തെ കാണുകയും നിങ്ങളുടെ മുഖ 








യെശയ്യാവ്‌ 60:6-61:3 


ങ്ങള്‍ ആഹ്ലാദം കൊണ്ടു തിളങ്ങുകയും ചെയ്യും. 
ആദ്യം നീ ഭയപ്പെടും. പക്ഷേ പിന്നെ നീ 
ഉത്സാഹഭരിതനാകും! സമുദ്രങ്ങള്‍ക്കപ്പുറമുള്ള 
മുഴുവന്‍ സമ്പത്തും നിന്‍െറ മുമ്പില്‍ കുമിഞ്ഞു 
കൂടും. രാഷ്ട്രങ്ങളുടെ സമ്പത്ത്‌ നിനക്കു കൈ 
വരും. 

തിദ്യാനിലെയും ഏഫയീമിലെയും ഒട്ടക 
ങ്ങള്‍ നിന്‍െറ ദേശം കടന്നുപോകും. ശേബ 
യില്‍ നിന്നുള്ള ഒട്ടകങ്ങളുടെ നീണ്ട നിരകള്‍ 
വരും. അവ സ്വര്‍ണ്ണവും ധൂപവും കൊണ്ടുവരും. 
ജനം യഹോവയ്ക്കു സ്തുതി പാടും. 

ജനം കേദാരില്‍നിന്നുള്ള മൂഴുവന്‍ കുഞ്ഞാ 
ടുകളെയും ശേഖരിച്ച്‌ നിനക്കു തരും. നെബാ 
യോത്തില്‍നിന്നും അവര്‍ നിന്‍െറ ആണാടു 
കളെ കൊണ്ടുവരും. ആ മൃഗങ്ങളെ നീ എന്‍െറ 
യാഗപീഠത്തിലര്‍പ്പിക്കു. അവയെ ഞാന്‍ സ്വീ 
കരിക്കുകയും ചെയ്യും. എന്‍െറ മഹത്വമാര്‍ന്ന 
ആലയത്തെ ഞാന്‍ അതിമനോഹരവും അത്ഭു 





തകരവുമാക്കും. 
ജനങ്ങളെ നോക്കുക! അവര്‍, ആകാശത്തു 
കൂടി വേഗത്തില്‍ പോകുന്ന മേഘങ്ങള്‍ 


പോലെ നിനന്‍െറയടുത്തേക്കു തിടുക്കത്തില്‍ 
വരുന്നു. കൂട്ടിലേക്കു പറക്കുന്ന മാടപ്രാവുകളെ 
പ്പോലെയാണവര്‍. 

വിദൂര ദേശങ്ങള്‍ എനിക്കായി കാത്തിരി 
ക്കുന്നു. വലിയ ചരക്കുകപ്പലുകള്‍ യാത്രയ്ക്കു 
തയ്യാറായിരിക്കുന്നു. വിദൂരദേശത്തുനിന്നും 
നിന്‍െറ മക്കളെ കൊണ്ടുവരാന്‍ ആ കപ്പലുകള്‍ 
ഒരുങ്ങിയിരിക്കുന്നു. യിസ്രായേലിന്‍റെ വിശു 
ദ്ധനും നിന്‍റെ ദൈവവുമായ യഹോവയെ 
ആദരിക്കാന്‍ അവര്‍ വെള്ളിയും സ്വര്‍ണ്ണവും 
കൊണ്ടുവരും. യഹോവ നിനക്കായി അത്ഭു 
തങ്ങള്‍ പ്രവര്‍ത്തിക്കുന്നു. 

10അന്യദേശങ്ങളിലെ കുട്ടികള്‍ നിന്‍െറ മതി 
ലുകള്‍ വീണ്ടും പണിയും. അവരുടെ രാജാക്ക 
ന്മാര്‍ നിന്നെ സേവിക്കും. “കോപിച്ചപ്പോള്‍ 














708 


നിയൊരിക്കലും ശൂന്യമാക്കപ്പെടില്ല. നിന്നെ 
ഞാന്‍ എന്നെന്നേക്കും മഹത്താക്കും. നീ എന്നെ 
ന്നേക്കും സന്തോഷിക്കും. 

16നിനക്കു വേണ്ടതെല്ലാം രാഷ്ട്രങ്ങള്‍ തരും. 
അമ്മയുടെ മുലപ്പാല്‍ കുടിക്കുന്ന കുഞ്ഞിനെ 
പ്പോലെ. പക്ഷേ, രാജാക്കന്മാരില്‍നിന്നും നീ 
സമ്പത്തു കുടിക്കും.” അപ്പോള്‍, നിന്നെ രക്ഷി 
ക്കുന്നത്‌ യഹോവയാകുന്ന ഞാനാണെന്നു നീ 
അറിയും. യാക്കോബിന്‍൯ന്‍െറെ മഹാദൈവം 
നിന്നെ രക്ഷിക്കുന്നുവെന്ന്‌ നീ അറിയും. 

17നിനക്കിപ്പോള്‍ ചെമ്പാണുള്ളത്‌. നിനക്കു 
ഞാന്‍ സ്വര്‍ണ്ണം കൊണ്ടുവരും. നിനക്കിപ്പോള്‍ 
ഇരുമ്പാണുള്ളത്‌. നിനക്കു ഞാന്‍ വെള്ളി കൊ 
ണ്ടുവരും. നിന്‍െറ മരത്തിനെ ഞാന്‍ ചെമ്പാക്കി 
മാറ്റും. നിന്‍െറ പാറകളെ ഞാന്‍ ഇരുമ്പുമാക്കും. 
നിന്‍െറ ശിക്ഷയെ ഞാന്‍ സമാധാനമാക്കും. 
മനുഷ്യര്‍ നിന്നെയിപ്പോള്‍ പീഡിപ്പിക്കുന്നു. 
പക്ഷേ അവര്‍ നിനക്കായി നന്മകള്‍ ചെയ്യും. 

18നിന്‍െറ രാജ്യത്ത്‌ ഇനിമേലില്‍ അക്രമത്തെ 
പ്പറ്റി കേള്‍ക്കുകയില്ല. മനുഷ്യരിനിയൊരിക്ക 
ലും നിന്‍െറ രാജ്യത്തെ ആക്രമിക്കുകയോ കവ 
ര്‍ച്ച നടത്തുകയോ ഇല്ല. നിന്‍െറ ഭിത്തികളെ 
നീ “രക്ഷ” എന്നു വിളിക്കും. നിന്‍െറ കവാട 
ങ്ങളെ നീ “സ്തുതി” എന്നും വിളിക്കും. 

19സൂര്യന്‍ ഇനി അധികകാലം പകല്‍ നിന്‍െറ 
പ്രകാശമായിരിക്കില്ല. ചന്ദ്രന്റെ പ്രകാശം 
രാത്രിയില്‍ നിനക്കധികകാലം പ്രകാശമായിരി 
ക്കില്ല. എന്തുകൊണ്ടെന്നാല്‍, യഹോവ നിനക്കു 
നിത്യപ്രകാശമായിരിക്കും. നിന്‍റെ ദൈവം 
നിന്‍െറ തേജസ്റസ്റായിരിക്കും. 

2നിനന്‍െറെ “സൂര്യന്‍” ഇനിയൊരിക്കലും 
അസ്തമിക്കുകയില്ല. നിന്‍െറ “ചന്ദ്രന്‍” ഇനി 
യൊരിക്കലും ഇരുളുകയില്ല. എന്തെന്നാല്‍ 
യഹോവ നിന്‍െറ നിത്ൃപ്രകാശമായിരിക്കും. 
നിന്‍െറ വ്യസനകാലം അസ്തമിക്കുകയും 


ചെയ്യും. 











ഞാന്‍ നിന്നെ വേദനിപ്പിച്ചു. പക്ഷേ ഇപ്പോള്‍, 
എനിക്കു നിന്നോടു ദയ തോന്നുന്നു. അതി 
നാല്‍ നിന്നെ ഞാനാശ്വസിപ്പിക്കും. 

1നിന്‍െറ കവാടങ്ങളെപ്പോഴും തുറന്നിരി 
ക്കും. പകലോ രാത്രിയോ അത്‌ അടച്ചിടുക 
യില്ല. രാഷ്ട്രങ്ങളും രാജാക്കന്മാരും തങ്ങളുടെ 
ധനം നിനക്കായി കൊണ്ടുവരും. 

2നിന്നെ സേവിക്കാത്ത ജനതയും രാജ്യവും 
നശിപ്പിക്കപ്പെടും. 

3ലെബാനോനിന്‍െറ മഹത്വമാര്‍ന്നവ മുഴു 
വനും നിനക്കു നല്‍കപ്പെടും. പൈനും പുന്ന 
യും സൈപ്രസും ജനം നിനക്കു കൊണ്ടുവരും. 
എന്‍െറ വിശുദ്ധസ്ഥലത്തെ കൂടൂതല്‍ മോടി 
പിടിപ്പിക്കാന്‍ ഈ മരങ്ങള്‍ ഉപയോഗിക്കപ്പെ 














21നിന്‍െറെ ജനം മുഴുവനും നല്ലവരാകും. അവ 
ര്‍ക്ക്‌ എന്നെന്നേക്കുമായി ഭൂമി ലഭിക്കും. ഞാന 
വരെ സൃഷ്ടിച്ചു. ഞാനെനെറ സ്വന്തം കരങ്ങള്‍ 
കൊണ്ടുണ്ടാക്കിയ അത്ഭൂതസസ്യമാണവര്‍. 

22ഏറ്റവും ചെറിയ കുടുംബം ഏറ്റവും വലിയ 
ഗോത്രമാകും. ഏറ്റവും ചെറിയ കുടുംബം ശക്ത 
മായ രാഷ്ട്രമാകും. സമയമാകുമ്പോള്‍, യഹോ 
വയാകുന്ന ഞാന്‍ വേഗം വരും. ഇതെല്ലാം 


ഞാന്‍ സംഭവിപ്പിക്കും.” 

6 യഹോവയുടെ ദാസന്‍ പറയുന്നു, 
“എന്‍െറ യജമാനനായ യഹോവ അവ 

നന്‍െറെ ആത്മാവിനെ എന്നില്‍ നിറച്ചു. പാവ 


യഹോവയുടെ സ്വ്വാതന്ത്രസന്ദേശം 








ടും. എന്‍െറ സിംഹാസനത്തിനു മുന്നിലെ പീഠ 
മാണവിടം, ഇതിനെ ഞാന്‍ വളരെ മഹത്വപ്പെ 
ടുത്തുകയും ചെയും. 

തുമ്പ്‌ ജനം നിന്നെ പീഡിപ്പിച്ചു. അവര്‍ 
നിനക്കു മുമ്പില്‍ നമസ്കരിക്കും. മുമ്പ്‌ ജനം 
നിന്നെ വെറുത്തു. അവര്‍ നിന്‍െറ കാല്‍ക്കല്‍ 
വീഴും. അവര്‍ നിന്നെ “യഹോവയുടെ നഗരം,” 
എന്നും “യിസ്രായേലിന്‍റെ വിശുദ്ധന്‍റെ സീ 
യോന എന്നും വിളിക്കും.” 








പുതിയ യിസ്രായേൽ സമാധാ 
നത്തിന്‍െറ സ്ഥലം 
15“നീയിനിയൊരിക്കലും രാ 
ടില്ല. നീയൊരിക്കലും വെറുക്കപ്പെടില്പ. നീയ 








പ്പെട്ടവരോടു സദ്വാര്‍ത്ത പറയുന്നതിനും 
ദുഃഖിതരെ ആശ്വസിപ്പിക്കാനും ദൈവം എന്നെ 
തെരഞ്ഞെടുത്തതാണ്‌. ബന്ധികളോട്‌ അവര്‍ 
സ്വതന്ത്രരാണെന്നും തടവുകരോടു തങ്ങള്‍ 
സ്വതന്ത്രരാക്കപ്പെട്ടിരിക്കുന്നു എന്നും പറയാന്‍ 
ദൈവം അയച്ചതാണെന്നെ. 2യഹോവ തന്‍െറ 
കാരുണ്യം എപ്പോള്‍ കാണിക്കുമെന്നു പ്രഖ്യാ 
പിക്കാന്‍ ദൈവം എന്നെ അയച്ചു. ദുഷ്ടന്മാരെ 
താന്‍ ശിക്ഷിക്കുന്ന സമയം പ്രഖ്യാപിക്കാന്‍ 
ദൈവം എന്നെ അയച്ചു. ദുഃഖിതരെ സാന്ത്വനി 
ees ദൈവം എന്നെ അയച്ചു. 3സീയോ 
നിലെ ദുഃഖിതരുടെയടു ത്തേക്കു ദൈവം എന്നെ 
അയച്ചു. അവരെ ഞാന്‍ ആഘോഷങ്ങള്‍ക്കായി 
തയ്യാറാക്കും. അവരുടെ തലയിലെ ചാരം 








709 


ഞാനെടുക്കും. അവര്‍ക്കു ഞാനൊരു കിരീടം 
നല്‍കുകയും ചെയ്യും. അവരുടെ ദുഃഖം ഞാനെ 
ടുത്ത്‌ ആറഹുറ്റാദത്തിന്‍െറെ തൈലം അവര്‍ക്കു നല്‍ 
കും. അവരുടെ വ്യസനം ഞാനെടുത്ത്‌ ആഘോ 
ഷത്തിനന്‍െറെ വസ്ത്രങ്ങള്‍ അവര്‍ക്കു നല്‍കും. 
അവര്‍ക്ക്‌ “നല്ല മരങ്ങള്‍” എന്നും “യഹോവയുടെ 
അത്ഭുതചെടി” എന്നും പേരിടാന്‍ ദൈവം 
എന്നെ അയച്ചു. 

4ആ സമയം നശിപ്പിക്കപ്പെട്ടിരിക്കുന്ന പഴയ 
നഗരങ്ങള്‍ പുനര്‍നിര്‍മ്മിക്കപ്പെടും. ആരംഭത്തി 
ലേതുപോലെ ആ നഗരങ്ങള്‍ പുതുമയോടെ 
നിര്‍മ്മിക്കപ്പെടും. അനേകമനേകം വര്‍ഷങ്ങള്‍ 
ക്കു മുമ്പു നശിപ്പിക്കപ്പെട്ട നഗരങ്ങള്‍ പുനര്‍നി 
ര്‍മ്മിക്കപ്പെടും. 

അപ്പോള്‍ നിങ്ങളുടെ ശത്രുക്കള്‍ നിങ്ങളുടെ 
യടുത്തു വന്ന്‌ നിങ്ങളുടെ ആടുകളെ പരിപാ 
ലിക്കും. നിങ്ങളുടെ ശത്രുക്കളുടെ കൂട്ടികള്‍ 
നിങ്ങളുടെ വയലുകളിലും തോട്ടങ്ങളിലും 
പണിയെടുക്കും. “യഹോവയുടെ പുരോഹിത 
ന്മാര്‍” എന്നും “നമ്മുടെ ദൈവത്തിന്‍െറ ദാസ 
ന്മാര്‍” എന്നും നിങ്ങള്‍ വിളിക്കപ്പെടും. ഭൂമിയി 
ലെ സകല രാജ്യങ്ങളില്‍നിന്നുമുള്ള സമ്പത്ത്‌ 
നിനക്കു ലഭിക്കും. അതു കൈവശമാക്കുന്നതില്‍ 
നിങ്ങള്‍ അഭിമാനിക്കുകയും ചെയ്യും. 

മുമ്പ്‌ മറ്റുള്ളവര്‍ നിങ്ങളെ അപമാനിക്കു 
കയും നിങ്ങളെ ദുഷിച്ചു പറയുകയും ചെയ്തു. 
മറ്റാരെക്കാളും നിങ്ങള്‍ അപമാനിതരായിരുന്നു. 
അതിനാല്‍ നിങ്ങളുടെ ദേശത്ത്‌ മറ്റാരെക്കാളും 
ഇരട്ടി നിങ്ങള്‍ക്കു ലഭിക്കും. നിത്യമായി നില 
നില്‍ക്കുന്ന സന്തോഷം നിങ്ങള്‍ക്കു ലഭിക്കും. 
ഇതൊക്കെ എന്തുകൊണ്ടു സംഭവിക്കും? എന്തു 
കൊണ്ടെന്നാല്‍ ഞാന്‍ യഹോവയാകുന്നു. 
ഞാന്‍ നീതിയെ സ്നേഹിക്കുകയും ചെയ്യുന്നു. 
മോഷണവും തെറ്റുകളും ഞാന്‍ വെറുക്കുന്നു. 
അതിനാല്‍ മനുഷ്യര്‍ക്ക്‌ അര്‍ഹിക്കുന്ന കൂലി 
ഞാ൯ നല്‍കും. എന്‍െറ ജനവുമായി ഞാന്‍ 
നിത്യമായ ഒരു കരാറുണ്ടാക്കും. എല്ലാ രാജ്യങ്ങ 
ളിലുമുള്ള സകലരും എന്‍െറ ജനത്തെ അറിയും. 
എന്‍െറ രാജ്യത്തെ കൂട്ടികളെ എല്ലാവരും അറി 
യും. അവരെ കാണുന്ന ആരും അവര്‍ യഹോ 
വയുടെ അനുധുഹീതരെന്നു കാണും.” 











ദൈവത്തിന്‍െറ ദാസന്‍ രക്ഷ 
കൊണ്ടുവരുന്നു 

10യഹോവ എന്നെ വളരെ വളരെ സന്തോ 
ഷിപ്പിക്കുന്നു. എന്‍െറ ഉള്ളം മുഴുവനും എന്‍െറ 
യഹോവയില്‍ ആഹ്ാദിക്കുന്നു. രക്ഷയുടെ 
വസ്ത്രങ്ങള്‍ യഹോവയെന്നെ ധരിപ്പിക്കുന്നു. 
പുരുഷന്‍െറ വിവാഹവസ്ത്രം പോലെ മനോ 
ഹരമാണത്‌. നന്മയുടെ മേലങ്കി യഹോവ 
എന്നെ അണിയിക്കുന്നു. സ്ത്രീയുടെ വിവാഹ 
വസ്ത്രം പോലെ സുന്ദരമായത്‌. 
വഭൂമി ചെടികളെ വളര്‍ത്തുന്നു. മനുഷ്യര്‍ 
ഉദ്യാനത്തില്‍ വിത്തിടുകയും ഉദ്യാനം അവയെ 
വളര്‍ത്തുകയും ചെയ്യുന്നു. അതേപോലെ 
യഹോവ നന്മയെ വളര്‍ത്തും. സകല രാഷ്ട്ര 
ങ്ങള്‍ക്കുമിടയില്‍ അവന്‍ സ്തുതി വളര്‍ത്തും.” 








പുതിയ യെരൂശലേം നന്മ നിറഞ്ഞ നഗരം 
“സീയോനിനെ ഞാന്‍ സ്നേഹിക്കുന്നു, 
62 അതിനാല്‍ ഞാന്‍ അവള്‍ക്കുവേണ്ടി 
സംസാരിച്ചുകൊണ്ടേയിരിക്കും. യെരുശലേമി 
നെ ഞാന്‍ സ്നേഹിക്കുന്നു. അതിനാല്‍ ഞാന്‍ 
സംസാരം നിര്‍ത്തില്ല. നന്മ ഒരു തീവ്രപ്രകാശം 


യെശയ്യാവ്‌ 61:4-62:11 


പോലെ തിളങ്ങുംവരെ ഞാ൯ സംസാരിക്കും. 
രക്ഷ ഒരഗ്നിനാളംപോലെ എരിഞ്ഞു തിള 
ങ്ങുംവരെ ഞാന്‍ സംസാരിക്കും. 

സകല രാഷ്ട്രങ്ങളും നിന്‍െറ നന്മകാണും. 
സകല രാജാക്കന്മാരും നിന്‍െറ മഹത്വം കാണും. 
അപ്പോള്‍ നിനക്കൊരു പുതിയ പേരുണ്ടാകും. 
യഹോവ നിനക്ക്‌ ആ പുതിയ പേരു നല്‍കും. 

യഹോവ നിന്നില്‍ വളരെ അഭിമാനിക്കും. 
നീ യഹോവയുടെ കൈയിലെ മനോഹരമായ 
കിരീടം പോലെയാകും. 

നീയിനിയൊരിക്കലും “ദൈവം ഉപേക്ഷിച്ച 
വര്‍” എന്നു വിളിക്കപ്പെടിപ്പ. നിന്റെ ദേശം 
ഇനിയൊരിക്കലും “ദൈവം നശിപ്പിച്ച സ്ഥലം” 
എന്നു വിളിക്കപ്പെടുകയില്ല. “ദൈവം സ്നേഹി 
ക്കുന്നവര്‍” എന്നു നീ വിളിക്കപ്പെടും. നിന്‍െറ 
ദേശം “ദൈവത്തിന്‍െറ വധു” എന്നു വിളിക്കപ്പെ 
ടും. എന്തുകൊണ്ടെന്നാല്‍ യഹോവ നിന്നെ 
സ്നേഹിക്കുന്നു. നിന്‍െറ ദേശം അവന്റേതാകു 
കയും ചെയ്യും. 

ഒരുവന്‍ ഒരുവളെ സ്നേഹിച്ചാല്‍ അവന്‍ 
അവളെ വിവാഹം കഴിക്കുന്നു, അവള്‍ അവ 
ന്‍െറ ഭാര്യയുമാകുന്നു. അതേപോലെ, നിന്‍െറ 
ദേശം നിന്‍െറ മക്കളുടേതാകും. ഒരുവന്‍ തന്‍െറ 
പുതിയ ഭാര്യയില്‍ ആഹ്ലാദിക്കുന്നു. അതേ 
പോലെ, നിന്‍റെ ദൈവം നിന്നില്‍ വളരെ 
ആഹറ്റാദിക്കും.” 

















ദൈവം തന്‍െറ വാഗ്ദാനം പാലിക്കും 

യെരൂശലേമേ, നിന്‍െറ മതിലുകള്‍ക്ക്‌ 
ഞാന്‍ പാറാവിടുന്നു (പ്രവാചകന്മാര്‍). ആ 
പാറാവുകാര്‍ നിശ്ശൂബ്ദരായിരിക്കയില്ല. രാത്രി 
യിലും പകലും അവര്‍ പ്രാര്‍ത്ഥിച്ചുകൊണ്ടേ 
യിരിക്കും.” പാറാവുകാരേ, നിങ്ങള്‍ യഹോവ 
യോടു പ്രാര്‍ത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അവ 
നന്‍െറ വാഗ്ദാനം നിങ്ങളവനെ ഓര്‍മ്മിപ്പി 
ച്ചുകൊണ്ടേയിരിക്കണം. ഒരിക്കലും പ്രാര്‍ത്ഥന 
നിര്‍ത്തരുത്‌. 

യെരൂശലേമിനെ യഹോവ ഭൂമിയിലെ ജനം 
മുഴുവന്‍ വാഴ്ത്തുന്ന നഗരമാക്കും വരെ നിങ്ങള്‍ 
യഹോവയോടു പ്രാര്‍ത്ഥിക്കണം. 

യഹോവ ഒരു വാഗ്ദാനം ചെയ്തു. 
യഹോവ തന്‍െറ തന്നെ ശക്തിയെ സാക്ഷ്യ 
മാക്കി. ആ വാഗ്ദാനം പാലിക്കാന്‍ യഹോവ 
തന്‍െറ ശക്തി ഉപയോഗിക്കും. യഹോവ പറ 
ഞ്ഞു, “നിങ്ങളുടെ ഭക്ഷണം ഞാനിനി വീണ്ടും 
നിങ്ങളുടെ ശത്രുക്കള്‍ക്കു കൊടുക്കില്ലെന്നു വാ 
ഗ്ദാനം ചെയ്യുന്നു. നിങ്ങളുണ്ടാക്കിയ വീഞ്ഞ്‌ 
ഇനിയൊരിക്കലും നിങ്ങളുടെ ശത്രുക്കളെടുക്കി 
ല്ലെന്ന്‌ ഞാനുറപ്പു തരുന്നു. 

ഭക്ഷണം സമ്പാദിക്കുന്നവന്‍ അതു തിന്നും. 
അവര്‍ യഹോവയെ വാഴ്ത്തുകയും ചെയ്യും. 
മുന്തിരി പറിക്കുന്നവ൯ന്‍ അതിന്‍െറ വീഞ്ഞു 
കുടിക്കും. എന്‍െറ വിശുദ്ധനാട്ടില്‍ അതെല്ലാം 
സംഭവിപ്പിക്കും.” 

കവാടങ്ങളിലൂടെ കടന്നു വരിക! ജനത്തി 
നായി വഴിയൊരുക്കുക! പാതയൊരുക്കുക! വഴി 
യിലെ കല്ലുകളെല്ലാം പെറുക്കിക്കളയുക! ജന 
ങ്ങള്‍ക്കൊരടയാളമായി കൊടിയുയര്‍ത്തുക! 

വ്ശദ്ധിക്കു, യഹോവ സകല വിദൂരദേശങ്ങ 
ളോടും സംസാരിക്കുന്നു: “സീയോന്‍കാരോടു 
പറയുക: നോക്കു, നിങ്ങളുടെ രക്ഷകന്‍ വരിക 
യായി. അവന്‍ നിങ്ങള്‍ക്കുള്ള പ്രതിഫലം 
കൊണ്ടുവരുന്നു. അവന്‍ ആ സമ്മാനം തന്നോ 
ടൊപ്പം കൊണ്ടുവരുന്നു.” 

















യെശയ്യാവ്‌ 62:12-64:1 


12“വിശുദ്ധജനം,” “യഹോവയുടെ രക്ഷിക്ക 
പ്പെടടവര്‍” എന്നൊക്കെ അവന്‍െറ ജനം വിളിക്ക 
പ്പെടും. “ദൈവം ആഗ്രഹിക്കുന്ന നഗരം” “ദൈവ 


സാന്നിദ്ധ്യമുള്ള നഗരം” എന്നൊക്കെ യെരൂശ 


ലേമും വിളിക്കപ്പെടും. 

6 എദോമില്‍നിന്നും വരുന്ന ഇവ൯ ആരാ 
ണ്‌? അവന്‍ ബൊസ്രയില്‍നിന്നും വരു 

ന്നു. അവന്‍െറ വസ്ത്രങ്ങളില്‍ കടുംചുവപ്പുകറ 

പുരണ്ടിരിക്കുന്നു. ആ വസ്ത്രങ്ങളില്‍ അവന്‍ 

പ്രതാപിയായിരിക്കുന്നു. റ്‌ 





ദൈവം തന്‍െറ ജനത്തെ വിധിക്കുന്നു 


അവന്‍ നിവര്‍ന്ന്‌ 
തനറെ മഹാശക്തിയോടെ നടക്കുന്നു. അവന്‍ 
പറയുന്നു, “നിങ്ങളെ രക്ഷിക്കാനുള്ള ശക്തി 
എനിക്കുണ്ട്‌. ഞാന്‍ സത്യം പറയുകയും 
ചെയുന്നു.” 

2*നിന്‍െറ വസ്ത്രങ്ങള്‍ ചുവന്നു തുടുത്തിരി 
ക്കുന്നതെന്ത്‌? വീഞ്ഞുണ്ടാക്കാ൯ മുന്തിരി പിഴി 
യുന്നവന്‍േറതുപോലുണ്ട അവ!” 

അവന്‍ മറുപടി പറയുന്നു, “ഞാന്‍ സ്വയം 
മൂന്തിരിച്ചക്കില്‍ നടന്നു. ആരും എന്നെ സഹാ 
യിച്ചില്പ. ഞാന്‍ കോപിക്കുകയും മുന്തിരി ചവി 
ട്ടിമെതിക്കുകയും ചെയ്തു. സത്ത്‌ എന്‍െറ 
വസ്ത്രങ്ങളിലേക്കു തെറിച്ചു. അങ്ങനെ എന്‍െറ 
വസ്ത്രങ്ങള്‍ അഴുക്കായി. 

മനുഷ്യരെ ശിക്ഷിക്കാന്‍ ഞാനൊരു സമയം 
തെരഞ്ഞെടുത്തു. ഇപ്പോള്‍ എന്‍െറ ജനത്തെ 
രക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ട 
സമയമായിരിക്കുന്നു. 

ഞാന്‍ ചുറ്റിലും നോക്കി, പക്ഷേ എന്നെ 
ആരും സഹായിച്ചില്ല. ആരും എന്നെ തുണ 
യ്ക്കാത്തതില്‍ ഞാനത്ജുതപ്പെട്ടു. അതിനാല്‍ 
ഞാന്‍ എന്‍െറ ജനത്തെ രക്ഷിക്കാന്‍ എന്‍െറ 
സ്വന്തം ശക്തി ഉപയോഗിച്ചു. എന്‍െറ തന്നെ 
കോപം എന്നെ തുണച്ചു. 

കോപിച്ചപ്പോള്‍ ഞാന്‍ ജനത്തിനു മേല്‍ 
നടന്നു. ഭ്രാന്തമായി ഞാനവരെ ശിക്ഷിച്ചു. 
അവരുടെ രക്തം ഞാന്‍ നിലത്തൊഴിച്ചു.” 














യഹോവ തന്‍െറ ജനത്തോടു 
ദയാവാനായിരുന്നു 

യഹോവയുടെ കാരുണ്യത്തെ ഞാന്‍ ഓര്‍ 
മ്മിക്കും. യഹോവയെ സ്തുതിക്കാനും ഞാന്‍ 
ഓര്‍മ്മിക്കും. യിസ്രായേലിന്‍െറ കുടുംബത്തിന്‌ 
യഹോവ പല നന്മകളും നല്‍കി. യഹോവ 
ഞങ്ങളോടു വളരെ കാരുണ്യവാനായിരുന്നു. 
അവന്‍ ഞങ്ങളോടു കരുണ കാട്ടി. 

യഹോവ പറഞ്ഞു, “ഇത്‌ എന്‍െറ ജനമാ 
കുന്നു. ഇവരാണെനന്‍െറെ യഥാര്‍ത്ഥ കൂട്ടികള്‍.” 
അതിനാല്‍ യഹോവ അവരെ രക്ഷിച്ചു. 

മനുഷ്യര്‍ക്ക്‌ ധാരാളം ദുരിതങ്ങളുണ്ടായിരു 
ന്നു. പക്ഷേ യഹോവ അവര്‍ക്കെതിരായിരു 
ന്നില്ല. യഹോവ അവരെ സ്നേഹിക്കുകയും 
അവന്‍ അവരോടു സഹതാപം തോന്നുകയും 
ചെയ്തു. അതിനാല്‍ യഹോവ അവരെ രക്ഷി 
ച്ചു. തന്‍െറ വിശിഷ്ടദൂതനെ അവന്‍ അവരെ 
രക്ഷിക്കാനയച്ചു. അവന്‍ അവരെ പെറുക്കിയെ 
ടുത്തു കൊണ്ടുപോയി. അവരെ അവന്‍ എന്നേ 
ക്കും പരിപാലിക്കുകയും ചെയ്യും. 

10എന്നാല്‍ ജനം യഹോവയ്ക്കെതിരെ തിരി 
ഞ്ഞു. അവന്‍െറ പരിശുദ്ധാത്മാവിനെ അവര്‍ 
വ്യസനിപ്പിച്ചു. അതിനാല്‍ യഹോവ അവ 
രുടെ ശത്രുവായി. യഹോവ അവര്‍ക്കെതിരെ 
യുദ്ധം ചെയ്തു. 

















710 


വപക്ഷേ വളരെപ്പണ്ടു സംഭവിച്ച കാര്യങ്ങള്‍ 
യഹോവയിപ്പോഴും ഓര്‍മ്മിക്കുന്നു. മോശെയെ 
യും തന്‍െറ ജനത്തെയും അവന്‍ ഓര്‍മ്മിക്കുന്നു. 
ജനങ്ങളെ കടലിലൂടെ കൊണ്ടുവന്നവനാണു 
യഹോവ. തന്‍െറ ആട്ടിന്‍പറ്റത്തെ (ജനം) നയി 
ക്കാന്‍ യഹോവ തന്‍െറ ഇടയന്മാരെ (പ്രവാ 
ചകര്‍) അയച്ചു. പക്ഷേ, യഹോവയിപ്പോള്‍ 
എവിടെ? തന്‍െറ ആത്മാവിനെ മോശെയില്‍ 
നിക്ഷേപിച്ചവ൯ എവിടെ? 

12മോശയെ യഹോവ തന്‍റെ വലതുകരം 
കൊണ്ടു നയിച്ചു. മോശെയെ നയിക്കാന്‍ 
യഹോവ തന്‍െറ മഹാശക്തിയുപയോഗിച്ചു. 
ജനങ്ങള്‍ക്കു കടല്‍ മുറിച്ചുകടക്കാന്‍ യഹോവ 
കടലിനെ രണ്ടായി പകുത്തു. ഈ മഹാകാ 
ര്യങ്ങള്‍ ചെയ്തുകൊണ്ട്‌ യഹോവ തന്‍െറ 
നാമം വിശ്രുതമാക്കി. 

13യഹോവ തന്‍െറ ജനത്തെ അഗാധ സമുദ്ര 
ത്തിലൂടെ നയിച്ചു. മരുഭൂമിയിലൂടെ കുതിര 
നടക്കുമ്പോലെ ജനം വീഴാതെ നടന്നു. 

14വയലില്‍ നടക്കുമ്പോള്‍ പശു വീഴാറില്ല. 
അതേപോലെ കടലിലൂടെ നടന്നപ്പോള്‍ മനു 
ഷ്ൃരും വീണില്ല. യഹോവയുടെ ആത്മാവ്‌ 
അവരെ ഒരു വിശ്രമസ്ഥലത്തേക്കു നയിച്ചു. 
ജനം എല്ലായ്‌പ്പോഴും സുരക്ഷിതരായിരുന്നു. 
യഹോവേ, നീ ജനത്തെ നയിച്ച വഴി അതാ 
ണ്‌. നീ മനുഷ്യരെ നയിക്കുകയും നിന്‍െറ 
നാമത്തെ വിസ്മയകരമാക്കുകയും ചെയ്തു. 

















തന്‍െറ ജനത്തിനുവേണ്ടി 
ദൈവത്തോടുള്ള പ്രാര്‍ത്ഥന 

15യഹോവേ, സ്വര്‍ഗ്ഗത്തില്‍നിന്നും താഴേക്കു 
നോക്കിയാലും. ഇപ്പോള്‍ സംഭവിക്കുന്ന കാര്യ 
ങ്ങള്‍ കണ്ടാലും! സ്വര്‍ഗ്ഗത്തിലെ നിന്‍െറ മഹ 
ത്തും വിശുദ്ധവുമായ വസതിയില്‍നിന്നും 
താഴെ ഞങ്ങ ളെ നോക്കിയാലും. ഞങ്ങളോടുള്ള 
നിന്‍െറ ശക്തമായ സ്നേഹമെവിടെ? നിന്‍െറ 
ഉള്ളിന്‍െറ ഉള്ളിൽനിന്നു വരുന്ന നിന്‍െറ ശക്ത 
മായ പ്രവൃത്തികളെവിടെ? എന്നോടുള്ള 
നിന്‍െറ കാരുണ്യമെവിടെ? എന്നോടുള്ള 
നിന്‍െറ സ്നേഹകാരുണ്യം നീ എവിടെ ഒളിപ്പി 
ചിരിക്കുന്നു? 1 നോക്കു! നീ ഞങ്ങളുടെ പിതാ 
വാകുന്നു! അബ്രാഹാം ഞങ്ങളെ അറിയുന്നില്ല. 
യിസ്രായേല്‍ (യാക്കോബ്‌) ഞങ്ങളെ തിരിച്ചറി 
യുന്നില്പ. യഹോവേ, നീ ഞങ്ങളുടെ പിതാവാ 
കുന്നു. ഞങ്ങളെ എല്ലായ്‌പ്പോഴും രക്ഷിച്ചിരു 
ന്നതു നീയാകുന്നു! 

17യഹോവേ, നീയെന്താണു ഞങ്ങളെ നിന്നി 
ല്‍നിന്നും തള്ളിമാറ്റുന്നത്‌? നിന്നെ പിന്തുടരുക 
യെന്നതു ഞങ്ങള്‍ക്ക്‌ വിഷമകരമാക്കുന്നതെ 
ന്തുകൊണ്ട്‌? യഹോവേ, ഞങ്ങളിലേക്കു മടങ്ങി 
വന്നാലും. ഞങ്ങള്‍ നിന്‍റെ സേവകന്മാര്‍. 
ഞങ്ങളുടെയടുത്തേക്കുവന്ന്‌ ഞങ്ങളെ സഹാ 
യിച്ചാലും! ഞങ്ങളുടെ കുടുംബങ്ങള്‍ നിന്റ 
താകുന്നു. 

18നിന്‍െറ വിശുദ്ധജനം അവരുടെ ദേശത്ത്‌ 
കുറച്ചുകാലമേ താമസിച്ചുള്ളൂ. അപ്പോള്‍ ഞങ്ങ 
ളുടെ ശത്രുക്കള്‍ നിന്‍െറ വിശുദ്ധ ആലയത്തെ 
ചവിട്ടിമെതിച്ചു. 

19അവര്‍ നിന്‍െറ നാമത്തില്‍ വിളിക്കപ്പെടു 
ന്നില്ല. അവര്‍ നിന്‍െറ നാമം anh 
ഞങ്ങളും അവരെപ്പോലെയായിരുന്നു. 

നീ ആകാശം വലിച്ചുകീറുകയും താഴേ 

0 ക്കു വരികയും ചെയ്യുമ്പോള്‍ എല്ലാം 
മാറും. പര്‍വ്വതങ്ങള്‍ നിന്‍െറ മുമ്പില്‍ ഉരുകും. 











711 


പര്‍വ്വതങ്ങള്‍ പൊന്തക്കാടുകള്‍ എരിയു 
മ്പോലെ തീയില്‍ എരിയും. തീയുടെ മുകളില്‍ 
വെള്ളമെന്നപോലെ പര്‍വ്വതങ്ങള്‍ തിളയ്ക്കും. 
അപ്പോള്‍ നിന്‍െറ ശത്രുക്കള്‍ നിന്നെപ്പറ്റി പഠി 
ക്കും. അന്ന്‌ നിന്നെക്കാണുമ്പോള്‍ സകലരാഷ്ട്ര 
ങ്ങളും ഭയന്നു വിറയ്ക്കും. 

പക്ഷേ, സത്യത്തില്‍ നീയങ്ങനെ ചെയ്യണ 
മെന്നു ഞങ്ങളാഗ്രഹിക്കുന്നില്ല. പര്‍വ്വതങ്ങള്‍ 
നിന്‍െറ മുമ്പില്‍ ഉരുകണം. 

നിന്‍റെ ജനത, ഒരിക്കലും സത്യമായി 
നിന്നെ ശ്രവിച്ചില്ല. നീ പറഞ്ഞത്‌ അവര്‍ ഒരി 
ക്കലും കേട്ടില്ല. നിന്നെപ്പോലൊരു ദൈവത്തെ 
ആരും ഒരിക്കലും കണ്ടിട്ടില്ല. മറ്റൊരു ദൈവ 
മില്പ-നീ മാത്രമാണു ദൈവം. ജനം ക്ഷമയോ 
ടെ നിന്‍െറ സഹായത്തിനു കാത്തിരുന്നാല്‍ 
നീ അവര്‍ക്കായി മഹത്തായ കാര്യങ്ങള്‍ 
ചെയ്യും. 

ടനീ നന്മ ചെയ്യുന്നതിലഭിമാനിക്കുന്നവരോ 
ടൊപ്പമാകുന്നു. നീ ആവശ്യപ്പെട്ട ജീവിത 
മാര്‍ഗത്തില്‍ അവര്‍ ജീവിച്ചുകൊണ്ട്‌ നിന്നെ 
ഒര്‍മ്മിക്കുന്നു. പക്ഷേ, നോക്കൂ, പണ്ട്‌ ഞങ്ങള്‍ 
നിനക്കെതിരെ പാപം ചെയ്തു. അതിനാല്‍ 
നീ ഞങ്ങളോടു കോപിച്ചു. ഇനി ഞങ്ങളെ 
ങ്ങനെ രക്ഷപ്പെടും? 

ഞങ്ങളെല്ലാം പാപത്തിന്‍െറ ചെളി പുര 
ണ്ടവര്‍. ഞങ്ങളുടെ സദ്പ്രവൃത്തികള്‍ പോലും 
ശുദ്ധമല്ല. അവ രക്തക്കറപുരണ്ട വസ്ത്രങ്ങള്‍ 


പോലെ. ഞങ്ങള്‍ പഴുത്ത ഇലകള്‍ പോലെ 
യാണ്‌. ഞങ്ങളുടെ പാപങ്ങള്‍ കാറ്റ്‌ എന്ന 





പോലെ ഞങ്ങളെ കൊണ്ടുപോയി. 

"ആരും നിന്‍െറ നാമം വിളിക്കുന്നില്ല. നിന്നെ 
അനുഗമിക്കുന്നതില്‍ ഞങ്ങള്‍ ഉത്സാഹിതരല്ല, 
അതിനാല്‍ നീ ഞങ്ങളെ തള്ളിയകറ്റിയിരിക്കു 
ന്നു. ഞങ്ങള്‍ ഞങ്ങളുടെ പാപത്തില്‍ ഒഴുകി 
പ്പോയിരിക്കുന്നതിനാല്‍, നിന്‍െറ മുമ്പില്‍ 
ഞങ്ങള്‍ നിസ്ററഹായരാണ്‌. 

പക്ഷേ യഹോവേ, നീ ഞങ്ങളുടെ പിതാവാ 
കുന്നു. ഞങ്ങള്‍ കളിമണ്ണുപോലെ. നീ കുശ 
വനും. നിന്റെ കൈകള്‍ ഞങ്ങളെ സൃഷ്ടിച്ചു. 

യഹോവേ, ഞങ്ങളോടുള്ള കോപം തുടര 
രൂതേ! ഞങ്ങളുടെ പാപങ്ങള്‍ എന്നെന്നും ഓര്‍ 
മ്മിക്കരുതേ! ദയവായി ഞങ്ങളെ നോക്കിയാ 
ലും! ഞങ്ങള്‍ നിന്‍െറ ജനമാകുന്നു. 

10നിന്‍െറ വിശുദ്ധനഗരങ്ങള്‍ ശൂന്യമാകുന്നു. 
ആ നഗരങ്ങളിപ്പോള്‍ മരുഭൂമി പോലെയാകു 
ന്നു. സീയോന്‍ ഒരു മരുഭൂമിയാകുന്നു! യെരൂ 
ശലേം തകര്‍ക്കപ്പെട്ടു! 

വ്ഞങ്ങളുടെ പൂര്‍വ്വികര്‍ ഞങ്ങളുടെ വിശുദ്ധ 
ആലയത്തില്‍ നിന്നെ ആരാധിച്ചു. ഞങ്ങളുടെ 
ആലയം വളരെ മഹത്തായിരുന്നു, എന്നാല്‍ 
ഇപ്പോള്‍ അത്‌ തീ കത്തിപ്പോയിരിക്കുന്നു! 
ഞങ്ങള്‍ക്കുണ്ടായിരുന്ന നല്ല വസ്തുക്കളൊക്കെ 











നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. 
12ഇതൊക്കെ ഞങ്ങളെ സ്നേഹിക്കുന്നതില്‍ 
നിന്നും അകറ്റുമോ? നീ ഒന്നും പറയാതി 


രിക്കുമോ? എന്നെന്നേക്കും നീ ഞങ്ങളെ ശിക്ഷി 


ക്കുമോ? 

65 യഹോവ പറയുന്നു, “എന്‍െറയടുത്ത്‌ 
ഉപദേശത്തിനായി വന്നിട്ടില്ലാത്തവരെ 

ഞാന്‍ സഹായിച്ചു. എന്നെ അന്വേഷിക്കാത്ത 

വര്‍ എന്നെ കണ്ടെത്തി. എന്‍െറ നാമം ധരി 

ക്കാത്ത ഒരു രാഷ്ട്രത്തോടു ഞാന്‍ സംസാരിച്ചു. 


എല്ലാവരും ദൈവത്തെപ്പറ്റി പഠിക്കും 


യെശയ്യാവ്‌ 64:2-65:12 


ഞാന്‍ പറഞ്ഞു, 
വിടെയുണ്ട്‌” 

2*എനിക്കെതിരെ തിരിഞ്ഞവരെ സ്വീകരി 
ക്കാന്‍ ഞാന്‍ ഒരുങ്ങിനിന്നു. അവര്‍ എനന്‍െറയ 
ടുക്കല്‍ വരുന്നതു ഞാന്‍ കാത്തിരിക്കുകയാ 
യിരുന്നു. പക്ഷേ അവര്‍ നല്ലതല്ലാത്തൊരു വഴി 
യേ ജീവിതം തുടര്‍ന്നു. മനസ്സില്‍ തോന്നിയതു 
പോലെ അവര്‍ പ്രവര്‍ത്തിച്ചു. അവര്‍ എന്നെ 
ശല്യപ്പെടുത്തിക്കൊണ്ട്‌ എന്‍െറ മുമ്പില്‍ നില്‍ 
ക്കുന്നു. അവര്‍ ബലികളും വഴിപാടുകളും തങ്ങ 
ളുടെ വിശിഷ്ട ഉദ്യാനങ്ങളില്‍ അര്‍പ്പിക്കുന്നു. 
ദ്അവര്‍ കല്പറകള്‍ക്കിടയിലിരിക്കുന്നു. അവര്‍ 
മരിച്ചവരുടെ സന്ദേശവും കാത്തിരിക്കുന്നു. 
അവര്‍ രി ജീവിക്കുകപോ 
ലും ചെയ്യുന്നു. അവര്‍ പന്നിയിറച്ചി ഭക്ഷിക്കൂ 
ന്നു. അവരുടെ കത്തിയും മുള്ളും അഴുകിയ 
മാംസം പുരണ്ട്‌ വൃത്തികേടായിരിക്കുന്നു. 

പക്ഷേ അവര്‍ മറ്റുള്ളവരോടു പറയുകയാ 
ണ്‌, “എനന്‍െറയടുത്തേക്കു വരരുത്‌! ഞാന്‍ 
നിങ്ങളെ ശുദ്ധീകരിക്കും വരെ എന്നെ തൊട 
രുത്‌.” അങ്ങനെയുള്ളവര്‍ എന്‍െറ കണ്ണില്‍ പുക 
പോലെയാണ്‌. അവരുടെ അഗ്നി എപ്പോഴും 
എരിഞ്ഞു കൊണ്ടേയിരിക്കുന്നു.” 


“ഞാനിവിടെയുണ്ട്‌! ഞാനി 

















യിസ്രായേല്‍ ശിക്ഷിക്കപ്പെടണം 

“ഇതാ ഒടുക്കപ്പുടേണ്ട ഒരു വിലച്ചീട്ട. നിങ്ങ 
ളുടെ പാപങ്ങള്‍ നിങ്ങളെ അപരാധിയാക്കി 
യെന്നാണതു പറയുന്നത്‌. വിലയടയ്ക്കുംവരെ 
ഞാന്‍ അടങ്ങിയിരിക്കയില്ല. നിങ്ങളെ ശിക്ഷി 
ച്ചുകൊണ്ട ഞാനത്‌ അടയ്ക്കും. 

നിങ്ങളുടെ പാപങ്ങളും നിങ്ങളുടെ പിതാ 
ക്കന്മാരുടെ പാപങ്ങളും ഒന്നു തന്നെ.” യഹോവ 
പറയുന്നു, “പര്‍വ്വതങ്ങളില്‍ ധൂപങ്ങള്‍ കത്തി 
ക്കവേ നിങ്ങളുടെ പിതാക്കന്മാര്‍ ഈ പാപ 
ങ്ങള്‍ ചെയ്തു. ആകുന്നുകളില്‍ അവരെന്നെ 
നാണം കെടുത്തി. അവരെ ഞാന്‍ ആദ്യം 
ശിക്ഷിക്കുകയും ചെയ്തു. അര്‍ഹിക്കുന്ന ശിക്ഷ 
ഞാനവര്‍ക്കു നല്‍കി.” 





യിസ്രായേലിനെ ദൈവം പൂര്‍ 
മായും നശിപ്പിക്കുകയില്ല 

യഹോവ പറയുന്നു, “മുന്തിരിയില്‍ പുതിയ 
വീഞ്ഞുണ്ടാകുമ്പോള്‍ മനുഷ്യര്‍ അതു പിഴി 
ഞ്െടുക്കുന്നു. പക്ഷേ അവര്‍ മുന്തിരി മുഴുവന്‍ 
നശിപ്പിക്കുന്നില്ല. മുന്തിരി വീണ്ടും ഉപയോ 
ഗിക്കാമെന്നതിനാലാണവര്‍ അങ്ങനെ ചെയ്യു 
ന്നത്‌. എന്‍െറ ദാസന്മാരോടും ഞാന്‍ അതു 
തന്നെ ചെയ്യും. അവരെ ഞാന്‍ പൂര്‍ണ്ണമായും 
നശിപ്പിക്കയില്ല. $യാക്കോബിനന്‍െറ (യിസ്ധ്രാ 
യേല്‍) കുടുംബത്തില്‍നിന്നും ചിലരെ ഞാന്‍ 
അവശേഷിപ്പിക്കും. യെഹൂദക്കാരില്‍ ചിലര്‍ 
എന്‍െറ പര്‍വ്വതത്തിലെത്തും. എന്‍െറ ദാസ 
ന്മാര്‍ അവിടെ വസിക്കും. അവിടെ വസിക്കേണ്ട 
വരെ ഞാന്‍ തെരഞ്ഞെടുക്കും. 10അനന്തരം 
ശാരോന്‍ താഴ്വര ആടുകള്‍ക്ക്‌ മേച്ചില്‍പ്പുറ 
മാകും. ആഖോര്‍ താഴ്വര കാലികള്‍ക്ക്‌ വിശ്രമ 
സങ്കേതമാകും. ഇതെല്ലാം എന്‍െറ ജനത്തിന്‌- 
എന്നെ തെരയുന്നവര്‍ക്കു വേണ്ടിയാണ്‌. 

11“പക്ഷേ നിങ്ങള്‍ യഹോവയെ വിട്ടു. അതി 
നാല്‍ നിങ്ങള്‍ ശിക്ഷിക്കപ്പെടും. എന്‍െറ വിശു 
ദ്ധപര്‍വ്വതത്തെ നിങ്ങള്‍ മറന്നു. നിങ്ങള്‍ ഭാഗ്യ 
ത്തെ ആരാധിക്കാന്‍ തുടങ്ങി. വ്യാജദൈവമായ 
വിധിയെ നിങ്ങള്‍ ആരാധിക്കുന്നു. 12എന്നാല്‍ 
ഞാന്‍ നിങ്ങളുടെ ഭാവി നിശ്ചയിക്കുന്നു. 





യെശയ്യാവ്‌ 65:13-66:5 


നിങ്ങള്‍ വാളുകൊണ്ട്‌ വധിക്കപ്പെടണമെന്നു 
ഞാന്‍ നിശ്ചയിച്ചു. നിങ്ങളെല്ലാം യി 
ടും. എന്തുകൊണ്ടെന്നാല്‍ ഞാന്‍ നിങ്ങളെ വിള 
ച്ചു, നിങ്ങള്‍ വിളികേട്ടില്ല! ഞാന്‍ നിങ്ങളോടു 
സംസാരിച്ചു. നിങ്ങള്‍ ശ്രദ്ധിച്ചില്ല. തിന്മയെന്നു 
ഞാന്‍ പറഞ്ഞ കാര്യങ്ങള്‍ നിങ്ങള്‍ ചെയ്തു. 
ഞാനിഷ്ടപ്പെടാത്ത കാര്യങ്ങള്‍ ചെയ്യാന്‍ 
നിങ്ങള്‍ നിശ്ചയിച്ചു.” 

13അതിനാല്‍ എന്‍െറ യജമാനനായ യഹോ 
വ ഇക്കാര്യങ്ങള്‍ പറഞ്ഞു. “എന്‍െറ ദാസന്മാര്‍ 
ഭക്ഷണം കഴിക്കും, പക്ഷേ നിങ്ങള്‍ ദുഷ്ടന്മാര്‍ 
പട്ടിണി കിടക്കും. എന്‍െറ ദാസന്മാര്‍ കുടിക്കും, 
പക്ഷേ നിങ്ങള്‍ ദുഷ്ടന്മാര്‍ക്കു ദാഹിക്കും. 
എനന്‍െെറ ദാസന്മാര്‍ ആഹ്ാദിക്കും, പക്ഷേ ദുഷ്ട 
ന്മാരായ നിങ്ങള്‍ അപമാനിതരാകും. 

14 തന്‍െറ ദാസന്മാര്‍ ആഹ്ാദിച്ചുല്ലസിക്കും, 
പക്ഷേ നിങ്ങള്‍ ദുഷ്ടന്മാര്‍ ദൂ:ഖിച്ചുകരയും. 
നിങ്ങളുടെ അത്മാവ്‌ തകരുകയും നിങ്ങള്‍ 
വളരെ വ്യസനിക്കുകയും ചെയ്യും. 

15നിങ്ങളുടെ പേരുകള്‍ എന്‍െറ ദാസന്മാര്‍ക്ക്‌ 
ശാപം പോലയായിരിക്കും.” എന്‍െറ യജമാന 
നായ യഹോവ നിങ്ങളെ വധിക്കും. തന്‍െറ 
ദാസന്മാരെ അവന്‍ പുതിയ പേരിട്ടു വിളിക്കുക 
യും ചെയ്യും. 

1തനുഷ്യരിപ്പോള്‍ ഭൂമിയില്‍നിന്ന്‌ അനുഗ്രഹം 
തേടുന്നു. പക്ഷേ ഭാവിയിലവര്‍ വിശ്വസ്ത 
ദൈവത്തിന്‍െറ അനുഗ്രഹം തേടും. മനുഷ്യരി 
പ്പോള്‍ ഭൂമിയുടെ ശക്തിയെപ്രതി വാഗ്ദാനം 
ചെയ്യുന്നു. പക്ഷേ ഭാവിയിലവര്‍ വിശ്വസ്ത 
ദൈവത്തില്‍ ആശ്രയിക്കും. എന്തുകൊണ്ടെ 
ന്നാല്‍ പണ്ടത്തെ ദുരിതങ്ങള്‍ മറക്കപ്പെടും. 
എന്‍െറ ജനം ഒരിക്കലും ആ ദുരിതങ്ങള്‍ ഓര്‍മ്മി 
ക്കുകയില്ല. 

















പുതിയൊരു കാലം വരുന്നു 
17“ഞാന്‍ പുതിയൊരു സ്വര്‍ഗ്ഗവും പുതി 


712 


ഞ്ഞെടുക്കപ്പെട്ട ജനം തങ്ങളുണ്ടാക്കുന്നതെല്ലാം 
ആസ്വദിക്കും. 

23സ്ത്രീകളിനിയൊരിക്കലും ജനിക്കുമ്പോള്‍ 
ത്തന്നെ ശിശു മരിക്കാനായി പ്രസവിക്കില്ല. 
സ്ത്രീകളിനിയൊരിക്കലും പ്രസവസമയത്തെ 
ഭയക്കുകയില്ല. എന്‍െറജനതയും അവരുടെ 
കുട്ടികളുമെല്ലാം യഹോവയാല്‍ അനുഗ്രഹിക്ക 
പ്പെടും. 

24ചോദിക്കുംമുമ്വേ അവര്‍ക്കെന്താണു വേണ്ട 
തെന്നു ഞാനറിയും. അവര്‍ ചോദിച്ചു തീരുമ്മു 
മ്പേതന്നെ അവരെ ഞാന്‍ സഹായിക്കും. 

25ചെന്നായ്ക്കളും ആട്ടിന്‍ കുട്ടികളും ഒരുമിച്ചു 
ഭക്ഷിക്കും. സിംഹങ്ങള്‍ കന്നു കാലികളോടൊ 
പ്പം വയ്ക്കോല്‍ ഭക്ഷിക്കും. എന്‍െറ വിശുദ്ധ 
പര്‍വ്വതത്തില്‍ സര്‍പ്പം ആരെയും പേടിപ്പിക്കു 
കയോ കടിക്കുകയോ ചെയ്യില്ല.” യഹോവയാ 
ണിക്കാര്യങ്ങളെല്ലാം പറഞ്ഞത്‌. 











സകലരാഷ്ട്രങ്ങളെയും ദൈവം വിധിക്കും 
യഹോവ പറയുന്നതിതാണ്‌, “ആകാശം 
60 എന്‍െറ സിംഹാസനവും ഭൂമി എന്‍െറ 
പാദപീഠവുമാകുന്നു. പിന്നെ, എനിക്കൊരു 
ഗുഹം പണിയാമെന്നു നിങ്ങള്‍ കരുതുന്നുവോ? 
ഇല്ല! നിങ്ങള്‍ക്കു കഴിയില്ല! എനിക്കൊരു വിശ്രമ 
സ്ഥലം തരുവാന്‍ നിനക്കു കഴിയുമോ? ഇല്ല! 
നിങ്ങള്‍ക്കു കഴിയില്ല. 
ഞാന്‍ സ്വയം സൃഷ്ടിച്ചതാണിതെല്പാം. 
ഞാന്‍ സൃഷ്ടിച്ചതുകൊണ്ടാണ്‌ ഇവിടെയുള്ള 
തെല്ലാം ഉണ്ടായിരിക്കുന്നത്‌.” യഹോവ സ്വയം 
പറഞ്ഞതാണിതൊക്കെ. “എന്നോടു പറയുക, 
ഞാന്‍ പരിപാലിക്കാന്‍ ജനം എന്തു ചെയ്യുന്നു? 
പാവങ്ങളെ ഞാന്‍ പരിപാലിക്കുന്നു. ദുഃഖി 
തരെ ഞാന്‍ പരിപാലിക്കുന്നു. എന്‍െറ വാക്കുക 
ഒനുസരിക്കുന്നവരെ ഞാന്‍ പരിപാലിക്കുന്നു. 
ചിലര്‍ കാളകളെ ബലിയായി അര്‍പ്പിക്കു 
ന്നു. പക്ഷേ അവര്‍ മനുഷ്യരെ മര്‍ദ്ദിക്കുകയും 
ചെയ്യുന്നു. അവര്‍ ചെമ്മരിയാടിനെ കൊന്നു 








യൊരു ഭൂമിയും സൃഷ്ടിക്കും. മനുഷ്യര്‍ ഭൂതകാലം 
ഓര്‍മ്മിക്കുകയില്ല. അക്കാര്യങ്ങളൊന്നും അവര്‍ 
ഓര്‍മ്മിക്കുകയില്ല. 
1$എനന്‍െറെ ജനം സന്തോഷിക്കും. അവര്‍ 
എന്നെന്നേക്കും ആഹ്ലാദിക്കും. ഞാന്‍ സൃഷ്ടിക്കു 
ന്നതിനെച്ചൊല്ലി. ആഹറ്റാദം നിറഞ്ഞൊരു യെരൂ 
ശലേം ഞാനുണ്ടാക്കും. അവരെ ഞാന്‍ ആഹറ്റാ 
ദിക്കുന്നവരാക്കുകയും ചെയ്യും. 

19അപ്പ്പോള്‍ ഞാന്‍ യെരൂശലേമില്‍ സന്തോ 
ഷിക്കും. എന്‍െറ ജനതയില്‍ ഞാന്‍ സന്തോ 
ഷിക്കും. ആ നഗരത്തില്‍ ഇനിയൊരിക്കലും 
കരച്ചിലോ വ്യസനമോ ഉണ്ടാകില്ല. 

2%ആ നഗരത്തിലാരും ആയുസ്സെത്താതെ മരി 
ക്കില്ല. ഓരോ കൂട്ടിയും ദീര്‍ഘനാള്‍ ജീവിക്കും. 
ഓരോ വൃദ്ധനും വളരെക്കാലം ജീവിക്കും. നൂറു 
വയസ്സുള്ളയാളും ചെറുപ്പക്കാരനായിരിക്കും. 
നൂറുവര്‍ഷം ജീവിക്കാത്തവന്‍ ശപിക്കപ്പെട്ടവ 
നെന്നു ജനം കരുതും. 

2ആ നഗരത്തില്‍ ഒരാളൊരു വീടുപണി 
താല്‍ അയാളവിടെ വസിക്കും. മൂന്തിരിത്തോ 
പ്പുണ്ടാക്കുന്നവ൯ അതിലെ മുന്തിരി തിന്നും. 

2 ഇനിയൊരിക്കലും ഒരാള്‍ വീടു പണിയുക 
യും മറ്റൊരാള്‍ അതില്‍ താമസിക്കുകയും 
ചെയ്യില്ല. ഇനിയൊരിക്കലും ഒരാള്‍ തോട്ടമുണ്ടാ 
ക്കുകയും മറ്റൊരാള്‍ അതിലെ പഴം തിന്നുകയും 
ചെയ്യില്ല. എന്‍െറ തെരഞ്ഞെടുക്കപ്പെട്ട ജനം 
മരങ്ങളുടെയത്രകാലം ജീവിക്കും. എന്‍െറ തെര 














ബലിയര്‍പ്പിക്കുന്നു. പക്ഷേ അവര്‍ നായ്ക്ക 
ളുടെ കഴുത്ത്‌ ഒടിക്കുകയും ചെയ്യുന്നു! അവരെ 
നിക്കു ധാന്യബലിയര്‍പ്പിക്കുന്നു. പക്ഷേ, അവ 
രെനിക്കു പന്നിയുടെ രക്തവും സമര്‍പ്പിക്കുന്നു! 
അവര്‍ ധൂപം കത്തിക്കുന്നു, പക്ഷേ അവര്‍ 
തങ്ങളുടെ വിലകെട്ട വിഗ്രഹങ്ങളെയും സ്നേ 
ഹിക്കുന്നു. അവര്‍ അവരുടെ വഴി-എനന്‍േറതല്ല- 
തെരഞ്ഞെടുക്കുന്നു. അവര്‍ തങ്ങളുടെ ഭീകര 
വിഗ്രഹങ്ങളെ സ്നേഹിക്കുന്നു. 

ദ്അതിനാല്‍ ഞാന്‍ അവരുടെതന്നെ തന്ത്രങ്ങ 
ളുപയോഗിക്കാന്‍ നിശ്ചയിച്ചു! അതായത്‌, 
അവരേറ്റവും ഭയക്കുന്ന കാര്യങ്ങള്‍കൊണ്ട്‌ 
അവരെ ഞാന്‍ ശിക്ഷിക്കും. അവരെ ഞാന്‍ 
വിളിച്ചു, പക്ഷേ അവര്‍ ശ്രദ്ധിച്ചില്ല. അവ 
രോടു ഞാന്‍ സംസാരിച്ചു, പക്ഷേ അവര്‍ 
കേട്ടില്ല. അതിനാല്‍ അവരോടും ഞാന്‍ അതേ 
കാര്യം തന്നെ ചെയ്യും. തിന്മയെന്നു ഞാ൯ 
പറഞ്ഞകാര്യങ്ങള്‍ അവര്‍ ചെയ്തു. ഞാനിഷ്ട 
പ്പെടാത്ത കാര്യങ്ങള്‍ ചെയ്യാന്‍ അവര്‍ തെര 
ഞ്ഞെടുത്തു.” 

യഹോവയുടെ കല്പനകളനുസരിക്കുന്ന 
വരേ, യഹോവ പറയുന്ന കാര്യങ്ങള്‍ നിങ്ങള്‍ 
ശ്രദ്ധിക്കണം. “നിങ്ങളുടെ സഹോദരന്മാര്‍ 
നിങ്ങളെ വെറുത്തു. നിങ്ങള്‍ എന്‍െറ വഴിയേ 
വന്നതിനാല്‍ അവര്‍ നിങ്ങള്‍ക്കെതിരായി. 
അവര്‍ പറഞ്ഞു, “യഹോവ ആദഭരിക്കപ്പെടു 
മ്പോള്‍ ഞങ്ങള്‍ നിങ്ങളുടെയടുത്തേക്കു വരും. 














713 


അപ്പോള്‍ ഞങ്ങള്‍ നിങ്ങളില്‍ സന്തുഷ്ടരായി 
ത്തീരും.” ആ ദുഷ്ടന്മാര്‍ ശിക്ഷിക്കപ്പെടും. 


ശിക്ഷയും പുതിയൊരു രാഷ്ട്രവും 

ദ്ശദ്ധിക്കു! നഗരത്തിൽനിന്നും ആലയ 
ത്തില്‍നിന്നും വലിയൊരു ശബ്ദം കേള്‍ക്കുന്നു. 
യഹോവ തന്‍െറ ശത്രുക്കളെ നശിപ്പിക്കുന്ന 
തിന്‍െറെ ശബ്ദമാണത്‌. അര്‍ഹിക്കുന്ന ശിക്ഷ 
യഹോവ അവര്‍ക്കു നല്‍കുകയാണ്‌. 7*പ്രസവ 
വേദനയ്ക്കു മുമ്പ്‌ സ്ത്രീ പ്രസവിക്കുന്നില്ല. 
താന്‍ ജന്മമേകുന്ന കുട്ടിയെ കാണും മുമ്പ്‌ സ്ത്രീ 
യ്ക്കു പ്രസവവേദന അനുഭവിക്കേണ്ടതുണ്ട്‌. 
അതേപോലെ പുതിയൊരു ലോകം ഒരു ദിവ 
സം കൊണ്ടു തുടങ്ങുന്നത്‌ ആരും ഒരുനാളും 
കണ്ടിട്ടില്ല. ഒറ്റദിവസം കൊണ്ടു പിറവിയെടു 
ത്ത ഒരു രാഷ്ട്രത്തെക്കുറിച്ചും ആരും ഒരുനാളും 
കേട്ടിട്ടുമില്ല. നാട്‌ പ്രസവവേദന പോലൊന്ന്‌ 
ആദ്യം അനുഭവിക്കണം. പ്രസവവേദനയ്ക്കു 
ശേഷം ദേശം അവളുടെ കുഞ്ഞിന്‌-ഒരു പുതിയ 
രാഷ്ട്രം-ജന്മമേകും. €അതുപോലെ പുതിയതൊ 
ന്നിനെ ജനിപ്പിക്കാതെ ഞാന്‍ വേദനയുണ്ടാ 
ക്കില്ല. യഹോവ ഇതു പറയുന്നു, “നിങ്ങള്‍ക്കു 
ഞാന്‍ പ്രസവവേദനയുണ്ടാക്കിയാല്‍ പുതി 
യൊരു രാഷ്ട്രം ലഭിക്കുന്നതില്‍നിന്നും നിങ്ങളെ 
ഞാന്‍ തടയുകയില്ല എന്നു ഞാന്‍ വാഗ്ദാനം 
ചെയുന്നു.” നിങ്ങളുടെ ദൈവം പറഞ്ഞതാ 
ണിത്‌. 

10യെരുശലേമേ, ആഹറ്റാദിക്കുക! യെരുശലേ 
മിനെ സ്നേഹിക്കുന്നവരേ, ആഹ്റ്റാദിക്കുക! യെ 
രൂശലേമിനു വ്യസനകരമായ ചിലതു സംഭ 
വിച്ചു, അതിനാല്‍ നിങ്ങളില്‍ ചിലര്‍ ദു:ഖിത 
രാകുന്നു. എന്നാലിപ്പോള്‍ നിങ്ങള്‍ ആഹ്റാദി 
ക്കണം. 

1എന്തുകൊണ്ടെന്നാല്‍, കാരുണ്യം അവളുടെ 
മുലകളില്‍നിന്നു വരുന്ന പാലു പാലെ നിങ്ങള്‍ 
അനുഭവിക്കും. ആ “പാല്‍” നിങ്ങളെ യഥാര്‍ത്ഥ 
ത്തില്‍ തൃപ്തിപ്പെടുത്തും! നിങ്ങള്‍ പാല്‍ കൂടി 
ക്കുകയും യെരൂശലേമിന്‍റെ മഹിമ സത്യത്തില്‍ 
ആസ്വദിക്കുകയും ചെയ്യും. 

12യഹോവ പറയുന്നു, “നോക്കൂ, നിങ്ങള്‍ക്കു 
ഞാന്‍ സമാധാനം നല്‍കും. ഈ സമാധാനം 
നദീപ്രവാഹംപോലെ നിനക്ക്‌ ലഭിക്കും. ഭൂമി 
യിലെ സകല രാഷ്ട്രങ്ങളുടെയും സമ്പത്ത്‌ 
നിന്നിലേക്കു ഒഴുകിയെത്തും. ആ സമ്പത്ത്‌ ജല 
പ്രവാഹം പോലെ വരും. നിങ്ങള്‍ കൊച്ചുകു 
ഞ്ഞുങ്ങളെപ്പോലെയായിരിക്കും. നിങ്ങള്‍ ആ 
“പാല്‍” (ധനം) കുടിക്കും. നിങ്ങളെ ഞാന്‍ എടു 
ത്ത്‌ എന്‍െറ കൈകളില്‍ പിടിച്ച്‌ മടിയിലി 
രൂത്തി ലാളിക്കും. 

13അമ്മ കുഞ്ഞിനെയെന്നപോലെ ഞാന്‍ 
നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാന്‍ ആശ്വസി 
പ്പിക്കുമ്പോള്‍ നിങ്ങള്‍ യെരൂശലേമിലായിരി 
ക്കുകയും ചെയും.” 

14നിങ്ങള്‍ സത്യമായും അനുഭവിക്കുന്നവ 
നിങ്ങള്‍ കാണും. നിങ്ങള്‍ സ്വതന്ത്രരാകുകയും 
പുല്ലുപോലെ വളരുകയും ചെയ്യും. യഹോറ 






































യെശയ്യാവ്‌ 66:6-24 


ചിരിക്കവേ ആ ജനത്തെ ശിക്ഷിക്കാന്‍ 
യഹോവ തീനാളങ്ങളുപയോഗിക്കും. 1യേഹോ 
വ ജനങ്ങളുടെ ന്യായവിധി നടത്തും. അനന്തരം 
യഹോവ അവരെ തീകൊണ്ടും തന്‍െറ വാളു 
കൊണ്ടും നശിപ്പിക്കും. അനേകം പേരെ അവന്‍ 
നശിപ്പിക്കും. 

17സ്വയം ശുദ്ധീകരിച്ച്‌ തങ്ങളുടെ വിശിഷ്ട 
ഉദ്യാനത്തില്‍ ആരാധന നടത്താന്‍ അവര്‍ 
സ്വയം കുളിക്കുകയാണ്‌. അവര്‍ അവരുടെ 
വിശിഷ്ടോദ്യാനത്തിലേക്കു പരസ്പരം പിന്തു 
ടരുകയാണ്‌. അവിടെയവര്‍ തങ്ങളുടെ വിഗ്രഹ 
ങ്ങളെ ആരാധിക്കുന്നു. പക്ഷേ, യഹോവ അവ 
രെയെല്ലാം നശിപ്പിക്കും. “അവര്‍ പന്നി, എലി 
കള്‍ എന്നിവയുടെ മാംസവും മറ്റു വൃത്തികെട്ട 
വസ്തുക്കളും തിന്നുന്നു. പക്ഷേ അവരെല്ലാ 
വരും ഒരുമിച്ചു നശിപ്പിക്കപ്പെടും.” (യഹോവ 
സ്വയം പറഞ്ഞതാണിതെല്ലാം.) 
18“ദുഷ്ടചിന്തകളും ദുഷ്പ്രവൃത്തികളുമുള്ള 
വരാണവര്‍. അതിനാല്‍ ഞാന്‍ അവരെ ശിക്ഷി 
ക്കാന്‍ വരുന്നു. സകലരാഷ്ട്രങ്ങളെയും ജനങ്ങ 
ളെയും ഞാന്‍ സമാഹരിക്കും. എല്ലാവരും ഒരു 
മിച്ചുവരികയും എന്‍െറ ശക്തി കാണുകയും 
ചെയ്യും. ചിലര്‍ക്കു ഞാനൊരടയാളമിടും- 
അവരെ ഞാന്‍ രക്ഷിക്കും. രക്ഷിക്കപ്പെട്ട അവ 
രില്‍ ചിലരെ ഞാന്‍ തര്‍ശീശ്‌, ലിബിയ, ലൂദ്‌ 
(വില്ലാളികളുടെ ദേശം), തൂബാല്‍, ഗ്രീസ്‌, 
സകല വിദൂരദേശങ്ങള്‍ എന്നിവിടങ്ങളിലേക്ക 
യയ്ക്കും. അവര്‍ ഒരിക്കലും എന്‍െറ ഉപദേശ 
ങ്ങള്‍ കേട്ടിരുന്നില്ല. അവര്‍ ഒരിക്കലും എന്‍െറ 
തേജസ്സും കണ്ടിരുന്നില്ല. അതിനാല്‍ രക്ഷിക്ക 
പ്പെട്ട ജനങ്ങള്‍ എന്‍െറ തേജസ്സിനെച്ഛറ്റി മറ്റു 
രാഷ്ട്രങ്ങളോടു പറയും. 20അവര്‍ നിങ്ങളുടെ 
സകല സഹോദരീസഹോദരന്മാരെയും സകല 
രാജ്യങ്ങളില്‍നിന്നും കൊണ്ടുവരികയും ചെ 
യും. നിങ്ങളുടെ സഹോദരീസഹോദരന്മാരെ 
എന്റെറ വിശുദ്ധപര്‍വ്ൃതമായ യെരുശലേമിലേ 
ക്കു അവര്‍ കൊണ്ടുവരും. കുതിര, കഴുത, ഒട്ടകം, 
തേര്‌, വണ്ടി എന്നിവയിലേറിയായിരിക്കും 
അവരുടെ വരവ്‌. യഹോവയുടെ ആലയത്തി 
ലേക്കു ശുദ്ധമായ തളികയില്‍ യിസ്രായേലു 
കാര്‍ കൊണ്ടുവരുന്ന സമ്മാനങ്ങള്‍ പോലെ 
യായിരിക്കും നിങ്ങളുടെ സഹോദരീസഹോ 
ദരന്മാര്‍. അവരില്‍ ചിലരെ ഞാന്‍ പുരോ 
ഹിതന്മാരായും ലേവ്യരായും തെരഞ്ഞെടുക്കും.” 
യഹോവ സ്വയം പറഞ്ഞതാണിതൊക്കെ. 


























പുതിയ സ്വര്‍ഗ്ഗങ്ങളും പുതിയ ഭൂമിയും 

22 ഞാന്‍ പുതിയൊരു ലോകത്തെ സൃഷ്ടി 
ക്കും-ആ പുതിയ സ്വര്‍ഗ്ഗവും പുതിയ ഭൂമിയും 
നിത്യമായിരിക്കുകയും ചെയ്യും. അതേപോലെ 
നിങ്ങളുടെ പേരുകളും നിങ്ങളുടെ കുട്ടികളും 
എപ്പോഴും എന്നോടൊപ്പമായിരിക്കുകയും 
ചെയ്യും. 23എല്ലാ ആരാധനാദിവസങ്ങളിലും 
എല്ലാവരും എന്നെ ആരാധിക്കാന്‍ വരും; എല്ലാ 
ശബ്ബത്തുദിനവും മാസത്തിലെ ആദ്യദിവസ 
വും അവര്‍ വരും. 








യുടെ ദാസന്മാര്‍ അവന്‍െറ ശക്തി കാണും, 
പക്ഷേ യഹോവയുടെ ശത്രുക്കള്‍ അവന്‍െറ 
കോപം കാണും. 

നോക്കു, യഹോവ തീയുമായി വരുന്നു. 





24അവര്‍ എന്‍െറ വിശുദ്ധനഗരത്തിലായി 
രിക്കും. നഗരത്തിനു പുറത്തേക്കുപോയാല്‍ 
അവര്‍ക്ക്‌, എനിക്കെതിരെ പാപം ചെയ്തവ 
രുടെ ശവങ്ങള്‍ കാണാന്‍ കഴിയും. അവയെ ഒരി 








യഹോവയുടെ സൈന്യങ്ങള്‍ പൊടിപടല 
ങ്ങളുമായി വരുന്നു. ആ ജനതയെ യഹോവ 
തന്‍െറ കോപം കൊണ്ടു ശിക്ഷിക്കും. കോപി 





ക്കലും നശിക്കാത്ത പുഴുക്കള്‍ അരിക്കുന്നു 
ണ്ടാകും. ആ ശരീരങ്ങളെ അവസാനിക്കാത്ത 
അഗ്നി എരിച്ചുകളയും.” 


714 


യിരെമ്യാവ്‌ 


യിരെമ്യാവിന്‍െറ സന്ദേശങ്ങളാണിത്‌. ഹില്‍ 

ക്കീയാവ്‌ എന്നു പേരായ ഒരാളുടെ മകനാ 
യിരുന്നു യിരെമ്യാവ്‌. അനാഫോത്തു നഗര 
ത്തില്‍ വസിച്ചിരുന്ന ഒരു പുരോഹിതകുടുംബ 
ത്തില്‍പ്പെട്ട ആളായിരുന്നു യിരെമ്യാവ്‌. ബെ 
ന്യാമീ൯ഗോത്രക്കാരുടെ ദേശത്തില്‍ ആയിരുന്നു 
ആ നഗരം. യോശീയാവ്‌ യെഹുദാദേശത്തി 
ന്‍െറ രാജാവായിരുന്ന കാലത്ത്‌ യഹോവ 
യിരെമ്യാവിനോടു സംസാരിക്കാന്‍ തുടങ്ങി. 
ആമോന്‍ എന്നു പേരായ ഒരാളുടെ പുത്രനായി 
രുന്നു യോശീയാവ്‌. യോശീയാവിനന്‍െറ പതി 
മൂന്നാം ഭരണവര്‍ഷത്തിലായിരുന്നു യഹോവ 
യിരെമ്യാവിനോടു സംസാരിക്കാന്‍ തുടങ്ങി 
യത്‌. 3യെഹോയാക്കീം യെഹൂദയുടെ രാജാവാ 
യിരുന്ന കാലത്തും യഹോവ യിരെമ്യാവി 
നോടു സംസാരിച്ചു കൊണ്ടിരുന്നു. യോശീയാ 
വിന്‍റെ പുത്രനായിരുന്നു യെഹോയാക്കീം. 
രാജാവെന്നനിലയില്‍ സിദെക്കീയാവ്‌ യെഹൂദ 
ഭരിച്ച പതിനൊന്നു വര്‍ഷവും അഞ്ചു മാസവും 
ആയപ്പോഴും യഹോവ യിരെമ്യാവിനോടു 
സംസാരിച്ചുകൊണ്ടിരുന്നു. സിദെക്കീയാവും 
യോശീയാവിനന്‍െറ പുത്രനായിരുന്നു. സിദെ 
ക്കീയാവിന്‍െറ പതിനൊന്നാം ഭരണവര്‍ഷത്തി 
ലെ അഞ്ചാം മാസമാണ്‌ യെരൂശലേം നിവാസി 
കള്‍ പ്രവാസികളാക്കപ്പെടുത്‌. 








ദൈവം യിരെമ്യാവിനെ വിളിക്കുന്നു 

യിരെമ്യാവിന്‌ യഹോവയുടെ സന്ദേശം 
ലഭിച്ചു. യഹോവയില്‍ നിന്നായിരുന്നു ഈ 
സന്ദേശം: 

ട്“നിന്‍്റ അമ്മയുടെ ഗര്‍ഭത്തില്‍ നിന്നെ 
സൃഷ്ടിക്കുംമുമ്പേ എനിക്കു 

നിന്നെ അറിയാമായിരുന്നു. നീ പിറക്കും 
മുമ്പേ നിന്നെ ഞാന്‍ ഒരു വിശിഷ്ട ദൌാത്ൃ 
ത്തിനു തെരഞ്ഞെടുത്തു. രാഷ്ട്രങ്ങള്‍ക്കു പ്രവാ 
ചകനായിരിക്കാനാണു നിന്നെ ഞാന്‍ തെര 
ഞ്ഞെടുത്തത്‌.” 

അപ്പോള്‍ യിരെമ്യാവു പറഞ്ഞു, “പക്ഷേ, 
സര്‍വ്വശക്തനായ യഹോവേ, എങ്ങനെ സം 
സാരിക്കണമെന്നെനിക്കറിയില്ല. ഞാന്‍ വെറു 
മൊരു ബാലനാണ്‌.” 

പക്ഷേ യഹോവ എന്നോടു പറഞ്ഞു, 

“ഞാനൊരു ബാലനാണ്‌” എന്നു പറയരുത്‌. 
ഞാനയയ്ക്കുന്നിടത്തൊക്കെ നീ പോകണം. 
ഞാന്‍ പറയാന്‍ പറയുന്നതെല്ലാം നീ പറ 
യണം. 

“ആരെയും ഭയപ്പെടരുത്‌. ഞാന്‍ നിന്നോടൊ 
പ്പമുണ്ട്‌. നിന്നെ ഞാന്‍ സംരക്ഷിക്കുകയും 


9 








ചെയ്യും.” യഹോവയില്‍ നിന്നുള്ള സന്ദേശമാ 
ണിത്‌. 

അപ്പോള്‍ യഹോവ തന്‍െറ കരം നീട്ടി 
എന്‍െറ വായില്‍ സ്പര്‍ശിച്ചു. യഹോവ 





എന്നോടു പറഞ്ഞു, 
“യിരെമ്യാവേ, എന്‍െറ വാക്കുകള്‍ ഞാ൯ 
നിന്‍െറ വായില്‍ നിറയ്ക്കുകയാണ്‌. 


10ഇന്നു ഞാന്‍ നിന്നെ രാഷ്ട്രങ്ങളുടെയും 
രാജ്യങ്ങളുടെയും ചുമതലക്കാരനാക്കിയിരിക്കു 
ന്നു. നീ പണിയുകയും പൊളിക്കുകയും 
ചെയ്യും. നീ ce തള്ളിയിടുകയും 
ചെയ്യും. നീ നിര്‍മ്മിക്കുകയും നടുകയും 


ചെയ്യും.” 


രണ്ടു ദര്‍ശനങ്ങള്‍ 

1എനിക്കു യഹോവയുടെ സന്ദേശം ലഭിച്ചു. 
യഹോവയില്‍നിന്നായിരുന്നു ഈ സന്ദേശം: 
“യിരെമ്യാവേ, നീയെന്താണു കാണുന്നത്‌?” 

ഞാന്‍ യഹോവയ്ക്കു മറുപടി നല്‍കി, 
“ബദാംമരത്തിന്‍െറ കമ്പുകൊണ്ടുള്ള ഒരു വടി 
ഞാന്‍ കാണുന്നു.” 

2യഹോവ എന്നോടു പറഞ്ഞു, “നീ നന്നാ 
യി കണ്ടിരിക്കുന്നു. എന്തുകൊണ്ടെന്നാല്‍ നിന 
ക്കുള്ള എനെറെ സന്ദേശം സഫലമാകുന്നുണ്ടോ 
എന്നു ഉറപ്പു വരുത്താന്‍ ഞാന്‍ നോക്കിക്കൊ 
ണ്ടിരിക്കുന്നു.” 
യഹോവയുടെ സന്ദേശം എന്നിലേക്കു 
വീണ്ടും വന്നു. യഹോവയുടെ സന്ദേശം ഇതാ 
യിരുന്നു: “യിരെമ്യാവേ, നീയെന്തു കാണുന്നു?” 

ഞാന്‍ യഹോവയോടു മറുപടി പറഞ്ഞു, 
“തിളയ്ക്കുന്ന വെള്ളമുള്ള ഒരു കലം ഞാന്‍ 
കാണുന്നു. അതു വടക്കുനിന്നും ചെരിയുക 
യാണ്‌.” 

14യഹോവ എന്നോടു പറഞ്ഞു, “ഭീകരമായ 
ചിലത്‌ വടക്കുനിന്നും വരും. ഈ രാജ്യത്തു 
വസിക്കുന്ന സകലര്‍ക്കും അതു സംഭവിക്കും. 

കുറച്ചൊരു കാലം കൊണ്ട്‌ വടക്കന്‍ രാജ്യ 
ങ്ങളില്‍ വസിക്കുന്ന സകലരെയും ഞാന്‍ വിളി 
ക്കും.” യഹോവയാണ്‌ ഇക്കാര്യങ്ങള്‍ പറഞ്ഞത്‌. 
“ആ രാജ്യങ്ങളിലെ രാജാക്കന്മാര്‍ വന്ന്‌ യെരൂശ 
ലേമിന്‍െറ കവാടങ്ങള്‍ക്കരികില്‍ തങ്ങളുടെ 
സിംഹാസനങ്ങളൊരുക്കും. യെരൂശലേമിന്‍റെ 
നഗരമതിലുകള്‍ അവര്‍ ആക്രമിക്കും. യെഹൂദ 
യിലെ സകല നഗരങ്ങളും അവര്‍ ആക്രമിക്കും. 

16എനന്‍െറെ ജനത്തിനെതിരെ ഞാന്‍ ന്യായ 
വിധി പ്രഖ്യാപിക്കുകയും ചെയ്യും. അവര്‍ തിന്മ 
കള്‍ ചെയ്തതിനാലും എനിക്കെതിരായിത്തീര്‍ 
ന്നിരിക്കുന്നതിനാലും ഞാനിതു ചെയ്യും. 
എന്റെറ ജനം എന്നെ വിട്ടുപോയി. അവര്‍ 
അന്യദൈവങ്ങള്‍ക്കു ബലിയര്‍പ്പണം നടത്തി. 
സ്വന്തം കൈകള്‍ കൊണ്ടുണ്ടാക്കിയ വിഗ്രഹ 
ങ്ങളെ അവര്‍ ആരാധിച്ചു. 

1യിരെമ്യാവേ, നിനക്കെന്നപോലെ നീ 
തയ്യാറെടുക്കൂ. എഴുന്നേറ്റുനിന്ന്‌ ജനത്തോടു 
സംസാരിക്കുക. ഞാ൯ പറയാന്‍ ഏല്ലിക്കുന്ന 
കാര്യങ്ങള്‍ എല്ലാം പറയുക. ജനത്തെ ഭയപ്പെ 
ടരുത്‌. നീ ജനത്തെ ഭയപ്പെട്ടാല്‍, നീ അവരെ 
ഭയപ്പെടാന്‍ തക്കകാരണം ഞാന്‍ നിനക്കു തരും. 

18ണന്നു ഞാന്‍ നിന്നെ ഒരു ശക്തനഗരം പോ 
ലെയും ഇരുമ്പുസ്തൂപം പോലെയും വെങ്കല 
ഭിത്തി പോലെയുമാക്കും. യെഹൂദയിലെ 
ഓരോരുത്തര്‍ക്കും, രാജാക്കന്മാര്‍ക്കും നേതാക്കള്‍ 

















715 


ക്കും പുരോഹിതര്‍ക്കും സാധാരണമനുഷ്യര്‍ക്കും 
നേരെ നില്‍ക്കാന്‍ നിനക്കു കഴിയും. 
19അവരെല്ലാം നിനക്കെതിരെ പോരാടും. 
പക്ഷേ, അവര്‍ നിന്നെ തോല്ലിക്കുകയില്ല. 
എന്തുകൊണ്ടെന്നാല്‍, ഞാന്‍ നിന്നോടൊച്പ 
മുണ്ട്‌, നിന്നെ ഞാന്‍ രക്ഷിക്കുകയും ചെയ്യും.” 
യഹോവയില്‍ നിന്നുള്ള സന്ദേശമാണിത്‌. 


യെഹൂദാ വിശ്വസ്തയായിരുന്നില്ല 
യഹോവയുടെ സന്ദേശം യിരെമ്യാവിനു 
ലഭിച്ചു. ഈ സന്ദേശം യഹോവയില്‍ നിന്നാ 
യിരുന്നു. 2“യിരെമ്യാവേ, ചെന്ന്‌ യെരൂശലേം 
കാരോടു സംസാരി ക്കുക. അവരോടു പറയുക: 

“അന്നു നിങ്ങളൊരു യുവരാഷ്ട്രമായിരുന്നു. 
നിങ്ങളെന്നോടു വിശ്വസ്തരായിരുന്നു. നവവ 
ധുവിനെപ്പോലെ നിങ്ങളെന്നെ പിന്തുടര്‍ന്നു. 
ഒരിക്കലും കൃഷിക്കുപയോഗിക്കാത്ത ഭൂമിയി 
ലൂടെ, മരുഭൂമിയിലൂടെ, നിങ്ങളെന്നെ അനുഗ 
മിച്ചു. 

യഹോവയ്ക്കുള്ളൊരു വിശുദ്ധസമ്മാനമാ 
യിരുന്നു യിന്രായേലുകാര്‍. യഹോവ സംഭരി 
ക്കേണ്ട ആദ്യഫലമായിരുന്നു അവര്‍. അവരെ 
വേദനിപ്പിക്കാന്‍ ശ്രമിച്ചവര്‍ കുറ്റവാളികളെന്നു 
വിധിക്കപ്പെട്ടു. ആ ദുഷ്ടര്‍ക്കു ദോഷങ്ങള്‍ 
ഉണ്ടായി.” യഹോവയില്‍ നിന്നായിരുന്നു ഈ 
സന്ദേശം. 

യാക്കോബിന്‍റെ കുടുംബമേ, യഹോവ 
യുടെ സന്ദേശം കേള്‍ക്കുക. യിസ്രായേല്‍ഗോ 
ത്രങ്ങളേ, അരുളിച്ചെയുന്നത്‌ കേള്‍ക്കുക. 

യഹോവ പറയുന്നതിങ്ങനെയാണ്‌: “നിങ്ങ 
ളുടെ പൂര്‍വികരോടു ഞാന്‍ നീതി കാട്ടിയി 
ല്ലെന്നു നിങ്ങള്‍ കരുതുന്നുവോ? അതിനാലാ 
ണോ അവര്‍ എന്നില്‍ നിന്നകന്നര്‌? നിങ്ങളുടെ 
പൂര്‍വ്വികര്‍ വിലകെട്ട വിഗ്രഹങ്ങളെ ആരാധി 
ക്കുകയും സ്വയം വിലകെട്ടവരായിത്തീരുകയും 
ചെയ്തു. യഹോവ ഞങ്ങളെ ഈജിപ്തില്‍ 
നിന്നും കൊണ്ടുവന്നു. യഹോവ ഞങ്ങളെ മരുഭൂ 
മിയിലൂടെ നയിച്ചു. വരണ്ടതും പാറ നിറഞ്ഞ 
തുമായ സ്ഥലത്തുകൂടി അവന്‍ ഞങ്ങളെ നയി 
ച്ചു. ഇരുണ്ടതും അപകടകരവുമായ സ്ഥലത്തു 
കൂടി യഹോവ ഞങ്ങളെ നയിച്ചു. അവിടം 
ജനശൂന്യമാകുന്നു. മനുഷ്യര്‍ അതിലെ യാത്ര 
ചെയ്യുന്നുകൂടിയില്ല. പക്ഷേ യഹോവ ഞങ്ങ 
ളെ അതിലേ നയിച്ചു. യഹോവയിപ്പോള്‍ 
എവിടെയാകുന്നു?” എന്ന്‌ നിങ്ങളുടെ പൂര്‍വ്വി 
കര്‍ പറയുന്നില്ല. 

"യഹോവ പറയുന്നു, “അനേകം നന്മകള്‍ 
നിറഞ്ഞ ഒരു നല്ല ഭൂമിയിലേക്കു ഞാന്‍ നിങ്ങ 
ളെ കൊണ്ടുവന്നു. നിങ്ങള്‍ക്ക്‌ അവിടെ വള 
രുന്ന പഴവും വിളകളും ഭക്ഷിക്കുന്നതിനു വേ 
ണ്ടിയാണത്‌. പക്ഷേ നിങ്ങള്‍ എന്‍െറ ഭൂമിയെ 
“അഴുക്ക്‌” ആക്കി. നിങ്ങള്‍ക്കു ഞാന്‍ ആ നല്ല 
സ്ഥലം തന്നു. പക്ഷേ നിങ്ങളതിനെ ചീത്ത 
യാക്കി. 

“യഹോവ എവിടെ?” എന്നു പുരോഹിതര്‍ 
ചോദിച്ചില്ല. എന്‍െറ നിയമമറിയുന്നവര്‍ക്ക്‌ 
എന്നെ അറിയണമെന്നാഗ്രഹമില്ല. യിസ്ധരായേ 
ല്‍ജനതയുടെ നേതാക്കള്‍ എനിക്കെതിരെ തിരി 
ഞ്ഞു. പ്രവാചകര്‍ വ്യാജദൈവമായ ബാലി 
ന്‍െറ പേരില്‍ പ്രവചനങ്ങള്‍ നടത്തി. വില 
കെട്ട വിഗ്രഹങ്ങളെ അവര്‍ ആരാധിച്ചു.” 

യഹോവ പറയുന്നു, “അതിനാലിപ്പോള്‍ 
നിങ്ങളെ ഞാന്‍ വീണ്ടും കുറ്റപ്പെടുത്തും. നിങ്ങ 
ളുടെ പേരക്കുട്ടികളേയും ഞാന്‍ കുറ്റപ്പെടുത്തും. 
































യിരെമ്യാവ്‌ 1:19-2:20 


10കിത്തീംദ്വീപുകളിലേക്കു കടല്‍ കടന്നു 
പോവുക. കേദാര്‍ദേശത്തേക്കു ചിലരെ അയയ്‌ 
ക്കുക. ശ്രദ്ധയോടെ നോക്കുക. ആരെങ്കിലും 
എന്നെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നു 
കാണുക. 

വപുതിയ ദേവന്മാരെ ആരാധിക്കാന്‍ ഏതെ 
ങ്കിലും രാഷ്ട്രങ്ങള്‍ തങ്ങളുടെ പഴയ ദേവന്മാ 
രുടെ ആരാധന നിര്‍ത്തിയിട്ടുണ്ടോ? ഇല്ല! അവ 
രുടെ ദേവന്മാര്‍ യഥാര്‍ത്ഥദേവന്മാരല്പതന്നെ! 
പക്ഷേ, എന്‍െറ ജനം തങ്ങളുടെ മഹത്വമാര്‍ന്ന 
ദൈവത്തെ ആരാധിക്കുന്നതു നിര്‍ത്തുകയും 
വിലകെട്ട വിഗ്രഹങ്ങളെ ആരാധിക്കാന്‍ തുട 
ങ്ങുകയും ചെയ്തു. 

12ആകാശങ്ങളേ, സംഭവിച്ച കാര്യങ്ങളോര്‍ 
ത്തു ഞെട്ടുക! മഹാഭയം കൊണ്ടു വിറയ്ക്കുക!” 
യഹോവയില്‍ നിന്നുള്ള സന്ദേശമായിരുന്നു 
ഇത്‌. 

13“ എന്‍െറ ജനം രണ്ടു തിന്മകള്‍ ചെയ്തിരി 
ക്കുന്നു. അവര്‍ ജീവജലത്തിന്‍റെ ഉറവയായ 
എന്നില്‍നിന്നും അകലുകയും സ്വന്തം വെള്ള 
ത്തൊട്ടികള്‍ കുഴിക്കുകയും ചെയ്തു. (അവര്‍ 
അന്യദൈവങ്ങ ളുടെ പിറകേ പോയി.) പക്ഷേ 
അവരുടെ തൊട്ടികൾ പൊട്ടിയവയാകുന്നു. 
അവയില്‍ വെള്ളം നില്‍ക്കയില്ല. 

14“യിസ്സ്രായേല്‍ജനത അടിമകളായിരിക്കു 
ന്നോ? അടിമയായി പിറന്നവനെപ്പോലെയാ 
യോ അവര്‍? യിസ്ധ്രായേലുകാരുടെ സമ്പത്ത്‌ 
ജനം എന്തിനു കവര്‍ന്നു? 

15സിംഹക്കുട്ടികള്‍ യിസന്ധരായേലിനു നേര്‍ക്കല 
റുന്നു. സിംഹങ്ങള്‍ മുരളുന്നു. സിംഹങ്ങള്‍ 
യിസ്രായേല്‍ ദേശത്തെ നശിപ്പിച്ചിരിക്കുന്നു. 
യിസ്രായേല്‍നഗരങ്ങള്‍ തീ കത്തിക്കപ്പെട്ടിരി 
ക്കുന്നു, അവയില്‍ ആരും ന്വദശഷ ചി. 

16മെംഫിസില്‍നിന്നും തഹ്പനേസില്‍ നിന്നു 
മുള്ളവര്‍ നിന്‍െറ ഉച്ചി തകര്‍ത്തിരിക്കുന്നു. 

17ഈ ദുരിതം നിങ്ങളുടെ തെറ്റിന്റെ ഫലമാ 
കുന്നു! നിങ്ങളുടെ ദൈവമാകുന്ന യഹോവ 
നിങ്ങളെ ശരിയായ വഴിയേ നയിക്കുകയായിരു 
ന്നു. പക്ഷേ നിങ്ങള്‍ അവനില്‍ നിന്നകന്നു 
പോയി. 

18യെഹൂദക്കാരേ, ഇതെപ്പറ്റി ആലോചിക്കുക. 
ഇത്‌ ഈജിപ്തിലേക്കു പോകാന്‍ സഹായി 
ച്ചോ? നൈല്‍നദിയിലെ വെള്ളം കുടിക്കാന്‍ 
അതു സഹായിച്ചോ? ഇല്ല! അശ്ശൂരിലേക്കു പോ 
കാന്‍ അതു സഹായിച്ചോ? യൂഫ്രട്ടീസ്‌ നദി 
യിലെ വെള്ളം കുടിക്കാന്‍ അതു സഹായിച്ചോ? 
ഇല്ല! 

19നിങ്ങള്‍ തിന്മകള്‍ ചെയ്തു. ആ തിന്മകളാ 
കട്ടെ, നിങ്ങള്‍ക്കു ശിക്ഷകള്‍ നേടിത്തരികയേ 
ഉള്ളൂ. നിങ്ങള്‍ക്കു ദുരിതമുണ്ടാകും. ആ ദുരിതം 
നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കുകയും ചെയ്യും. 
ഇതെപ്പറ്റി ആലോചിക്കുക! നിങ്ങളുടെ ദൈവ 
ത്തില്‍നിന്നകലൂന്നത്‌ എത്ര ദോഷമാണെന്ന്‌ 
അപ്പോള്‍ നിങ്ങള്‍ മനസ്സിലാക്കും. എന്നെ ഭയ 
ക്കുകയും ആദരിക്കുകയും ചെയ്യാതിരിക്കുന്നതു 
തെറ്റാകുന്നു!” എന്റെറ യജമാനനായ, സര്‍വ്വ 
ശക്തനായ യഹോവയില്‍നിന്നുള്ള സന്ദേശമാ 
ണിത്‌. 20“യെഹൂദാ വളരെപ്പണ്ട്‌ നീ നിന്‍െറ 
നുകം എറിഞ്ഞു കളഞ്ഞു. നിന്നെ നിയന്ത്രി 
ക്കാന്‍ ഞാനുപയോഗിച്ചിരുന്ന കയര്‍ നീ പൊ 
ടിച്ചു. നീ എന്നോടു പറഞ്ഞു, “ഞാന്‍ നിന്നെ 
സേവിക്കില്ല!” എല്ലാ കുന്നുകളിലും എല്ലാ പച്ച 
മരങ്ങള്‍ക്കിടയിലുമുള്ള വേശ്യയെപ്പോലെയാ 
യിരുന്നു നീ. 




















യിരെമ്യാവ്‌ 2:21-3:4 


മിയെഹുദയേ, നിന്നെ ഞാനൊരു വിശിഷ്ട 
മുന്തിരിവള്ളി പോലെ നട്ടു. നീ നല്ല വിത്തുമാ 
യിരുന്നു. പിന്നെ നീയെങ്ങനെ ദുഷിച്ച പഴമു 
ണ്ടാകുന്ന മുന്തിരിയായി? 

2കാരംകൊണ്ടും സോപ്പുകൊണ്ടുമൊക്കെ നീ 
നിന്‍െറ കൈ കഴുകിയാലും നിന്‍റെ അപ 
രാധം എനിക്കു കാണാം.” ദൈവമാകുന്ന യഹോ 
വയില്‍നിന്നുള്ള സന്ദേശമായിരുന്നു ഇത്‌. 

23“ഞാ൯ന്‍ അപരാധിയല്ല, ബാല്‍വിഗ്രഹ 
ങ്ങളെ ഞാന്‍ ആരാധിച്ചിട്ടില്ല' എന്നൊക്കെ 
നിനക്കെന്നോട്‌ എങ്ങനെ പറയാന്‍ കഴിയും 
യെഹൂദാ? താഴ്വരയില്‍ വച്ചു നീ ചെയ്ത 
പ്രവര്‍ത്തികളെപ്പറ്റി ആലോചിക്കുക. നീ 
ചെയ്തിട്ടുള്ളതെന്തനെല്ലാമെന്ന്‌ ആലോചിക്കുക. 
ലക്ഷ്യമില്ലാതെ അവിടെയും ഇവിടെയും ഓടി 
നടക്കുന്ന പെണ്ണ്ണൊട്ടകത്തെപ്പോലെയാണു നീ. 

മ്മരുഭൂമിയില്‍ ജീവിക്കുന്ന കാട്ടുകഴുതയെ 
പ്പോലെയാണു നീ. ഇണചേരുമ്പോള്‍ പെണ്‍ക 
ഴുത കാറ്റു മണക്കുന്നു. അവള്‍ മദപ്പാട്‌ കൊണ്ടു 
പുളയുമ്പോള്‍ തിരികെ കൊണ്ടുവരാന്‍ ആര്‍ 
ക്കും കഴിയില്ല. ഇണചേരല്‍ക്കാലത്ത്‌ അവളെ 
ആഗ്രഹിക്കുന്ന ഏത്‌ ആണ്‍കഴുതയ്ക്കും അവളെ 
ലഭിക്കും. അവളെ കണ്ടെത്തുക വളരെ എളുപ്പ 
മാണ്‌. 

25യെഹൂദയേ, വിഗ്രഹങ്ങള്‍ക്കു പിന്നാലെ 
യുള്ള ഓടും നിര്‍ത്തുക! ആ അന്യദൈവങ്ങള്‍ 
ക്കായുള്ള ദാഹം മതിയാക്കുക. പക്ഷേ നീ പറ 
യുന്നു, “അതു കൊണ്ടൊരു കാര്യമില്ല! എനിക്കു 
നിര്‍ത്താനാവില്ല! ആ അന്യദൈവങ്ങളെ ഞാന്‍ 
ഇഷ്ടപ്പെടുന്നു. എനിക്കവരെ ആരാധിക്കണം” 

2ജേനം പിടികൂടുമ്പോള്‍ കുള്ളന്‍ അപമാനിത 
നാകുന്നു. അതേപോലെ, യിസ്രായേലുകാര്‍ 
അപമാനിതര്‍. രാജാക്കന്മാരും നേതാക്കളും അപ 
മാനിതര്‍. പുരോഹിതരും പ്രവാചകരും അപമാ 
നിതര്‍. 

27അവര്‍ മരക്കഷണങ്ങളുമായി സംസാരിക്കു 
ന്നു! അവര്‍ പറയുന്നു, “നീയെന്‍െറ പിതാവാ 
കുന്നു.” അവര്‍ ഒരു പാറയോടു സംസാരിക്കുന്നു. 
അവര്‍ പറയുന്നു, “നീയെനിക്കു ജന്മമരുളി.” 
അവരെല്ലാവരും അപമാനിതരാകും. അവരെ 
ന്നെ നോക്കുന്നില്ല. അവര്‍ എനിക്കു പുറം തിരി 
ഞ്ഞു. എന്നാല്‍ യെഹൂദക്കാര്‍ കുഴപ്പത്തില്‍ 
ചാടുമ്പോള്‍ എന്നെ വിളിക്കുന്നു, “വന്നു ഞങ്ങ 
ളെ രക്ഷിച്ചാലും.” 

28ആ വിഗ്രഹങ്ങള്‍ വന്ന്‌ നിന്നെ രക്ഷിക്കട്ടെ! 
നീ നിനക്കായി ഉണ്ടാക്കിയ ആ പ്രതിമകളെ 
വിടെ? നീ ദുരിതങ്ങളില്‍ വീഴുമ്പോള്‍ ആ 
വിഗ്രഹങ്ങള്‍ വന്നു നിന്നെ രക്ഷിക്കുന്നതു 
ഞങ്ങളൊന്നു കാണട്ടെ. യെഹൂദാ, നിനക്ക്‌ നഗ 
രങ്ങളുടെയത്ര വിഗ്രഹങ്ങള്‍! 

29നീ എന്തിനെന്നോടു തര്‍ക്കിക്കുന്നു? നിങ്ങ 
ളെല്ലാവരും എനിക്കെതിരായിരിക്കുന്നു.” യഹോ 
വയില്‍നിന്നുള്ള സന്ദേശമായിരുന്നു ഇത്‌. 

3യെഹൂദക്കാരേ, നിങ്ങളെ ഞാന്‍ ശിക്ഷിച്ചു, 
പക്ഷേ ഫലമുണ്ടായില്ല. ശിക്ഷിക്കപ്പെട്ടിട്ടും 
നിങ്ങള്‍ തിരികെവന്നില്ല. നിങ്ങളെ സമീപിച്ച 
പ്രവാചകരെ നിങ്ങള്‍ വാളുകൊണ്ടു വെട്ടി 
ക്കൊന്നു. നിങ്ങള്‍ അപകടകാരിയായ സിംഹ 
ങ്ങളെപ്പോലെയായിരുന്നു. പ്രവാചകരെ 
നിങ്ങള്‍ വധിക്കുകയും ചെയ്തു.” 

31ഈ തലമുറയില്‍പ്പെട്ടവരേ, യഹോവയുടെ 
സന്ദേശത്തിനു ചെവി കൊടുക്കുക! “യിസ്ധാ 
യേലുകാര്‍ക്ക്‌ ഞാന്‍ മരുഭൂമിപോലെയായി 
രൂന്നോ? അവര്‍ക്കു ഞാന്‍ ഇരുണ്ടതും അപ 





























716 


കടകരവുമായ ദേശമായിരുന്നോ? എന്‍െറ ജനം 
പറയുന്നു, “ഞങ്ങള്‍ക്കു തോന്നിയതുപോലെ 
നടക്കാന്‍ സ്വാതന്ത്രയമുണ്ട്‌.” യഹോവേ, 
ഞങ്ങള്‍ നിന്നിലേക്കു മടങ്ങിവരില്ല!” എന്തിനാ 
ണവര്‍ അക്കാര്യങ്ങള്‍ പറയുന്നത്‌? 

യുവതി തന്‍െറ ആഭരണങ്ങള്‍ മറക്കുന്നില്ല. 
വധു തന്‍െറ വസ്ത്രങ്ങളുടെ അരക്കച്ച മറക്കു 
ന്നില്ല. പക്ഷേ എന്‍െറ ജനം അനേകംതവണ 
എന്നെ മറന്നു. 

ദയെഹുൂദേ, വ്യാജദൈവങ്ങളായ കാമുകര്‍ക്കു 
പിന്നാലെ പോകേണ്ടതെങ്ങനെയെന്നു സത്യ 
ത്തില്‍ നിനക്കറിയാം. തിന്മചെയ്യാ൯ന്‍ നീ സത്യ 
ത്തില്‍ പഠിച്ചിരിക്കുന്നു. 

34നിങ്ങളുടെ കൈകളില്‍ രക്തമുണ്ട്‌! പാവ 
പ്പെട്ട നിഷ്ക്കളങ്കരുടെ രക്തം! നിങ്ങളുടെ 
വീട്ടില്‍ അതിക്രമിച്ചു കയറിയതിനല്ല നിങ്ങ 
ളവരെ പിടിച്ചത്‌. ഒരു കാരണവുമില്ലാതെ 
യാണു നിങ്ങളവരെ കൊന്നത്‌. 

പക്ഷേ നീ ഇപ്പോഴും പറയുന്നു, “ഞാന്‍ 
നിഷ്കളങ്കനാണ്‌. ദൈവം എന്നോടു കോപി 
ചിട്ടില്ല.” അതിനാല്‍ നുണ പറഞ്ഞ അപരാ 
ധത്തിന്‌ ഞാനും നിന്‍െറമേല്‍ ന്യായവിധി 
നടത്തും. എന്തുകൊണ്ടെന്നാല്‍, “ഞാന്‍ ഒരു 
തെറ്റും ചെയ്തിട്ടില്ല” എന്നു നീ പറഞ്ഞു. 

നീ മാനസാന്തരപ്പെടുക എളുപ്പമാണ്‌. 
അശ്ശൂർ നിന്നെ നിരാശപ്പെടുത്തി അതിനാല്‍ 
നീ അശ്ശൂർ വിട്ട സഹായം തേടി ഈജിപ്തി 
ലേക്കു പോയി. എന്നാല്‍ ഈജിപ്തും നിന്നെ 
നിരാശപ്പെടുത്തും. 

37അങ്ങനെ ആത്യന്തികമായി നീ ഈജിപ്തും 
വിടും. നിന്‍െറ മുഖം നീ നാണം കൊണ്ടു മറ 
ച്ചുവയ്ക്കും. ആ രാഷ്ട്രങ്ങളെ നീ വിശ്വസിച്ചു. 
പക്ഷേ യഹോവ ആ രാഷ്ട്രങ്ങളെ നിരസിച്ചു, 
അതിനാല്‍ അവര്‍ക്കു നിന്നെ രക്ഷിക്കാനാവില്ല. 
മം ഭാര്യയുമായുള്ള വിവാഹബന്ധം 

മുറിയ്ക്കുകയും അവള്‍ അയാളെ വിട്ട്‌ 
മറ്റൊരുവനെ വിവാഹം കഴിക്കുകയും ചെയ്‌ 
താല്‍ അയാള്‍ക്കു വീണ്ടും അവളുടെ അടു 
ത്തേക്കു വരുവാനാകുമോ? ഇല്ല! അയാള്‍ അവ 
ളുടെ അടുത്തേക്കു തിരികെവന്നാല്‍ ആ ദേശം 
“ചെളി'പുരണ്ടതാകും. യെഹുദേ, നീ വ്യാജദൈ 
വങ്ങളായ അനേകം കാമുകന്മാരുള്ള ഒരു വേശ്യ 
യെപ്പോലെ പെരുമാറി. ഇപ്പോള്‍, നീ എന്‍െറ 
യടുത്തേക്കു തിരികെ വരാനുമാഗ്രഹിക്കുന്നു!” 
യഹോവയില്‍നിന്നുള്ള സന്ദേശമായിരുന്നു 
ഇത്‌. 
2“യെഹൂദയേ മൊടുക്കുന്നുകളിലേക്കു നോക്കു 
ക. നീ വ്യാജദൈവങ്ങളായ കാമുകന്മാരുമായി 
വേഴ്ച നടത്താത്ത ഒരു സ്ഥലമെങ്കിലും അവി 
ടെയുണ്ടോ? അരബ്യര്‍ മരുഭൂമിയില്‍ കാത്തി 
രിക്കുമ്പോലെ നീ വഴിയോരത്ത്‌ കാമുകന്മാരെ 
ക്കാത്തിരുന്നിരുന്നു. ദേശത്തെ നീ “അഴുക്കു” പുര 
ണ്ടതാക്കി! എങ്ങനെയെന്നോ? നീ അനേകം 
തിന്മകള്‍ ചെയ്യുകയും എന്നോട്‌ അവിശ്വസ്ത 
നായിരിക്കുകയും ചെയ്തു. 

നീ പാപം ചെയ്തു, അതിനാല്‍ മഴ പെ 
യ്തില്ല. വസന്തകാലമഴയുമുണ്ടായിരുന്നില്ല. 
എന്നാലും നീ ലജ്ജിക്കാന്‍ കൂട്ടാക്കുന്നില്ല. 
നിന്‍െറ മുഖഭാവം നാണംകെടാ൯ കൂട്ടാക്കാത്ത 
പ്പോഴത്തെ വേശ്യയുടേതുപോലെ ആയിരുന്നു. 
സ്വന്തം പ്രവൃത്തികളില്‍ ലജ്ജിക്കാ൯ന്‍ നീ കൂട്ടാ 
ക്കിയില്ല. 

എന്നിട്ടും നീയെന്നെ “പിതാവ്‌” എന്നു വിളി 
ക്കുന്നു. നീ പറഞ്ഞു, “ഞാന്‍ കൂട്ടിയായിരു 


























717 


ന്നപ്പോള്‍ മുതല്‍ നീയെനന്‍െറ സുഹൃത്തായി 
രുന്നു.” 

ട്ദൈവത്തിന്‌ എപ്പോഴും എന്നോടു കോപ 
മുണ്ടാകയില്ല. ദൈവത്തിന്‍െറ കോപം നിത്യ 
മായിരിക്കില്ല.” എന്നും നീ പറഞ്ഞു. “യെഹൂ 
ദയേ, നീ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും 
നിനക്കാവുന്നത്ര തിന്മയും നീ ചെയ്തു.” 





ദുഷിച്ച രണ്ടു സഹോദരിമാര്‍: 

യിസ്രായേലും യെഹൂദയും 
യോശീയാരാജാവിന്‍൯ന്‍െറെ ഭരണകാലത്ത്‌ 
യഹോവ എന്നോടു സംസാരിച്ചു. യഹോവ 
പറഞ്ഞു: “യിരെമ്യാവേ, യിസ്രായേലിന്‍െറ 
തിന്മ കലര്‍ന്ന പ്രവൃത്തികള്‍ നീ കണ്ടില്ലേ? 
അവള്‍ എന്നോടെത്രമാത്രം അവിശ്വസ്തയാ 
ണെന്നു നീ കണ്ടു. എല്ലാ കുന്നുകള്‍ക്കു മുക 
ളിലും പച്ചമരച്ചുവട്ടിലും അവള്‍ വിഗ്രഹങ്ങ 
ളുമൊത്തു വൃഭിചരിച്ചു. "ഞാന്‍ സ്വയം പറ 
ഞ്ഞു, “ഈ തിന്മകളെല്ലാം ചെയ്തുകഴിയു 
മ്പോള്‍ യിസ്രായേല്‍ എന്‍െറയടുത്തേക്കു തിരി 
കെ വരും.” പക്ഷേ അവള്‍ എന്‍െറയടുത്തേക്കു 
തിരികെ വന്നില്ല. യിസ്രായേലിന്‍െറ അവിശ്വ 
സ്തയായ സഹോദരി യെഹൂദാ അവള്‍ 
ചെയ്തതെന്തെന്നു കാണുകയും ചെയ്തു. &യി 
സ്രായേല്‍ അവിശ്വസ്തയായിരുന്നു. ഞാന 
വളെ എന്തിനു ദൂരേക്കയച്ചു എന്ന്‌ അവൾക്ക 
റിയുകയും ചെയ്യാം. അവള്‍ വൃഭിചാരപാപം 














യിരെമ്യാവ്‌ 3:5-23 
സരിച്ചില്പ.”” യഹോവയില്‍ നിന്നായിരുന്നു ഈ 
സന്ദേശം. 14“നിങ്ങള്‍ അവിശ്വസ്തര്‍. പക്ഷേ 
എന്നിലേക്കു മടങ്ങിവരിക!” യഹോവയില്‍ 
നിന്നുള്ള സന്ദേശമായിരുന്നു അത്‌. 

“ഞാന്‍ നിന്‍െറ യജമാനനാകുന്നു. ഓരോ 
നഗരത്തിൽനിന്നും ഒരാളെ വീതവും ഓരോ 
കുടുംബത്തില്‍നിന്നും രണ്ടു പേരെ വീതവും 
എടുത്ത്‌ ഞാന്‍ നിങ്ങളെ സീയോനിലേക്കു 
കൊണ്ടുവരും. പിന്നെ നിങ്ങള്‍ക്കു ഞാന്‍ 
പുതിയ ഇടയന്മാരെ നല്‍കും. ആ ഇടയന്മാര്‍ 
എന്നോടു വിശ്വസ്തരായിരിക്കും. അവര്‍ 
നിന്നെ അറിവും ധാരണാശക്തിയും കൊണ്ടു 
നയിക്കും. 1ആ സമയത്ത്‌ നിങ്ങളനവധിപേര്‍ 
നാട്ടിലുണ്ടാകും.” യഹോവയില്‍ നിന്നുള്ള 
സന്ദേശമായിരുന്നു ഇത്‌. 

“അന്ന്‌, “യഹോവയുടെ സാക്ഷ്യപെടുകം 
കൈവശമുണ്ടായിരുന്ന ദിനങ്ങള്‍ ഞാന്‍ ഓര്‍ 
മ്മിക്കുന്നു” എന്ന്‌ ആരും വീണ്ടും പറയുകയില്ല. 
വിശുദ്ധപെട്ടകത്തെച്ഛറ്റി അവരൊരിക്കലും 
വീണ്ടും ചിന്തിക്കുകയേ ഇല്ല. അവര്‍ അത്‌ 
അനുസ്മരിക്കുകയോ വിട്ടുകളയുകയോ ചെ 
യില്ല. മറ്റൊരു വിശുദ്ധപെട്ടകം അവരുണ്ടാക്കു 
കയുമില്ല. 17ആ സമയം, യെരുശലേം, “യഹോവ 
യുടെ സിംഹാസനം” എന്നു വിളിക്കപ്പെടും. 
സകലരാഷ്ട്രങ്ങളും യഹോവയുടെ നാമത്തെ 
ആദരിക്കുവാ൯ന്‍ യെരുശലേംനഗരത്തില്‍ വരും. 
അവരിനി തങ്ങളുടെ തിന്മനിറഞ്ഞ കഠിനഹൃ 

















ചെയ്തതിനാലാണു ഞാനവളുമായി ബന്ധം 
വേര്‍പെടുത്തിയതെന്ന്‌ യിസ്രായേലിന്‌ അറി 
യുകയും ചെയ്യാം. പക്ഷേ അത്‌ അവളുടെ 
അവിശ്വസ്തയായ സഹോദരിയെ ഭയപ്പെടു 
ത്തിയില്ല. യെഹൂദാ ഭയന്നില്ല. യെഹൂദാ പുറ 
ത്തിറങ്ങി വേശ്യയെപ്പോലെ പെരുമാറുകയും 
ചെയ്തു. $താനൊരു വേശ്യയെപ്പോലെയാണു 
പെരുമാറുന്നതെന്നത്‌ യെഹൂദാ കരുതിയതേ 
യില്ല. അങ്ങനെ അവള്‍ രാജ്യത്തെ “അഴുക്കു” 
പുരണ്ടതാക്കി. കല്ലിലും തടിയിലും നിര്‍മ്മിച്ച 
വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ടാണവള്‍ 
വൃഭിചാരപാപം ചെയ്തത്‌. 1യിന്ധ്രായേലി 
നെറ അവിശ്വസ്തസഹോദരിയായ യെഹൂദാ 
പൂര്‍ണ്ണമനസ്സോടെ എന്‍െറയടുത്തേക്കു വന്നി 
ലല. എന്‍െറയടുക്കലേക്കു മടങ്ങിവന്നെന്ന്‌ 
അവള്‍ വെറുതെ നടിക്കുകമാത്രമായിരുന്നു.” 
യഹോവയില്‍ നിന്നുള്ള സന്ദേശമായിരുന്നു 
ഇത്‌. 

യഹോവ എന്നോടു പറഞ്ഞു, “യിന്ധ്രാ 
യേല്‍ എന്നോടു വിശ്വസ്തയായിരുന്നില്ല. 
പക്ഷേ അവള്‍ക്ക്‌ അവിശ്വസ്ത യെഹൂദയേ 
ക്കാള്‍ ന്യായീകരണമുണ്ടായിരുന്നു. 12യിരെ 
മ്യാവേ, വടക്കോട്ടു നോക്കി ഈ സന്ദേശം 
പറയുക: 

“യിസ്രായേലിന്‍റെ അവിശ്വസ്തജനമേ, 
തിരിച്ചു വരിക.” യഹോവയില്‍ നിന്നായിരുന്നു 
ഈ സന്ദേശം. “നിന്നോടുള്ള നീരസപ്പെടല്‍ 
ഞാനവസാനി പ്പിക്കും. ഞാന്‍ കരുണ നിറഞ്ഞ 
വനാകുന്നു.” യഹോവയില്‍നിന്നായിരുന്നു ഈ 
സന്ദേശം. “നിന്നോടു ഞാനെക്കാലവും കോപി 











ദയത്വം പിന്തുടരില്ല. 14ആ ദിവസങ്ങളില്‍ യെ 
ഹൂദകുടുംബം യിസ്രായേല്‍കുടുംബത്തോടു 
ചേരും. അവര്‍ വടക്കന്‍ ദേശത്തുനിന്നും ഒരുമി 
ചുചേര്‍ന്നു വരും. അവരുടെ പൂര്‍വ്വികര്‍ക്കു 
ഞാന്‍ നല്‍കിയ ദേശത്തേക്ക്‌ അവര്‍ വരും. 

1“യഹോവയായ ഞാന്‍ എന്നോടു തന്നെ 
പറഞ്ഞു, “നിങ്ങളെ എന്‍െറ സ്വന്തം മക്കളെ 
പോലെ കരൂതാ൯ ഞാനാഗ്രഹിക്കുന്നു. സന്തു 
ഷ്ടമായൊരു ദേശം നിങ്ങള്‍ക്കു തരാന്‍ ഞാനാ 
ഗ്രഹിക്കുന്നു. മറ്റേതൊരു രാഷ്ട്രത്തെക്കാളും 
മനോഹരമായ ദേശം.” നിങ്ങളെന്നെ “പിതാവേ” 
എന്നു വിളിക്കുമെന്നു ഞാന്‍ കരുതി. നിങ്ങ 
ജെപ്പോഴും എന്നെ പിന്തുടരുമെന്നു ഞാന്‍ 
കരുതി. 

2പക്ഷേ നീ ഭര്‍ത്താവിനോടു വിശ്വാസം 
പുലര്‍ത്താത്ത ഭാര്യയെപ്പോലെ ആയിരുന്നു. 
യിസ്രായേല്‍ കുടുംബമേ, നീ എന്നോട്‌ അവി 
ശ്വസ്തമായിരുന്നു!” യഹോവയില്‍ നിന്നുള്ള 
തായിരുന്നു ഈ സന്ദേശം. 

21മൊടുക്കുന്നുകളില്‍ നിനക്കു നിലവിളികേള്‍ 
ക്കാം. യിസ്രായേല്‍ജനത നിലവിളിക്കുകയും 
കാരുണ്യത്തിനായി പ്രാര്‍ത്ഥിക്കുകയുമാണ്‌. 
അവര്‍ വളരെ ദുഷ്ടരായി. തങ്ങളുടെ ദൈവമാ 
കുന്ന യഹോവയെ അവര്‍ മറന്നു. 

2 യഹോവ ഇത്രയും കൂടി പറഞ്ഞു, “യിസ്രധാ 
യേലുകാരേ, നിങ്ങളെന്നോട്‌ അവിശ്വസ്തരാ 
യിരുന്നു. പക്ഷേ എന്നിലേക്കു മടങ്ങിവരിക! 
മടങ്ങിവരിക. നിങ്ങള്‍ എന്നോടു അവിശ്വ 
സ്തരായിരിക്കുന്നതിന്‌ നിങ്ങളോടു ഞാന്‍ 
പൊറുക്കുകയും ചെയ്യാം.” ജനം പറയണം, 








ക്കുകയില്ല. 

പക്ഷേ നീ നിന്‍െറ പാപം തിരിച്ചറിയണം. 
നീ നിന്‍െറ ദൈവമാകുന്ന യഹോവയ്ക്കെ 
തിരെ തിരിഞ്ഞു. അതാണു നിന്‍െറ പാപം. 
അന്ൃദേശക്കാരുടെ വിഗ്രഹങ്ങളെ നീ ആരാധി 
ച്ചു. ഓരോ പച്ചമരത്തിനു ചുവട്ടിലും നീ ആ 
വിഗ്രഹങ്ങളെ ആരാധിച്ചു. നീയെന്നെ അനു 


“അതെ, ഞങ്ങള്‍ നിന്നിലേക്കു വരും. നീ ഞങ്ങ 
ളുടെ ദൈവമാകുന്ന യഹോവയാകുന്നു. 

കുന്നുകളില്‍ വിഗ്രഹങ്ങളെ ആരാധിക്കു 
ന്നതു ഭോഷത്തമായിരുന്നു. പര്‍വൃതങ്ങളിലെ 
സത്ക്കാരങ്ങള്‍ തെറ്റായിരുന്നു. തീര്‍ച്ചയായും, 
യിസ്രായേലിന്‍റെ രക്ഷ നമ്മുടെ ദൈവമാകു 
ന്ന യഹോവയില്‍നിന്നും വരുന്നു. 


യിരെമ്യാവ്‌ 3:24-4:20 


24നമ്മുടെ പിതാക്കന്മാര്‍ക്കുള്ളതെല്ലാം വ്യാജ 
ദൈവമായ ബാല്‍ തിന്നിരിക്കുന്നു. നമ്മള്‍ കൂട്ടി 
കളായിരുന്നപ്പോള്‍ മുതല്‍ ഇതു സംഭവിച്ചി 
രൂന്നു. ഭീകര വ്യാജദൈവം നമ്മുടെ പിതാക്ക 
ന്മാരുടെ കുഞ്ഞാടുകളെയും കാലികളെയും 
പുത്രന്മാരെയും പുത്രിമാരെയും തിന്നു. 

മട്നമ്മള്‍ അപമാനം കൊണ്ടു നിലത്തു കിട 
ക്കട്ടെ. നമ്മുടെ അപമാനം ഒരു പുതപ്പുപോലെ 
നമ്മെ മൂടട്ടെ. നമ്മള്‍ നമ്മുടെ ദൈവമാകുന്ന 
യഹോവയ്ക്കെതിരെ പാപം ചെയ്തിരിക്കുന്നു. 
നമ്മളും നമ്മുടെ പിതാക്കന്മാരും പാപം ചെയ്‌ 
തിരിക്കുന്നു. കുട്ടിക്കാലം മുതല്‍ക്കുതന്നെ നാം 
നമ്മുടെ ദൈവമാകുന്ന യഹോവയെ അനുസ 
രിച്ചിട്ടില്ല.” 

യഹോവയില്‍നിന്നുള്ള സന്ദേശമായിരുന്നു 
ഇത്‌. “യിസ്രായേലേ, നിനക്കു തിരികെ 

വരണമെന്നുണ്ടെങ്കില്‍ എന്നിലേക്കു മടങ്ങി 
വരിക. നിന്‍െറ വിഗ്രഹങ്ങള്‍ വലിച്ചെറിയുക. 
എന്നില്‍നിന്നും അകന്ന്‌ അലഞ്ഞു നടക്കരുത്‌. 

നീ അങ്ങനെ ചെയ്താല്‍ നിനക്ക്‌ എന്‍റെ 
നാമത്തില്‍ വാഗ്ദാനം ചെയ്യാന്‍ അര്‍ഹത ലഭി 
ക്കും “യഹോവ ജീവിക്കുന്നപോലെ” എന്നു 
നിനക്കു പറയാന്‍ കഴിയും. ആ വാക്കുകള്‍ 
സത്യസന്ധവും വിശ്വസ്തവും ശരിയായ 
രീതിയിലും ഉപയോഗിക്കാന്‍ നിനക്കു കഴിയും. 
നീ അങ്ങനെ ചെയ്താല്‍, രാഷ്ട്രങ്ങള്‍ യഹോ 
വയാല്‍ അനുഗ്രഹിക്കപ്പെട്ടവയാകും. യഹോവ 
ചെയ്തിരിക്കുന്ന കാര്യങ്ങളില്‍ അവര്‍ പ്രശം 
സിക്കും.” 

ഇതാണ്‌ യഹോവ യെഹുദക്കാരോടും യെരൂ 
ശലേംകാരോടും പറയുന്നത്‌: “നിന്‍റെ വയലു 
കള്‍ ഉഴുതുമറിക്കപ്പെട്ടിട്ടില്ല. വയലുകള്‍ ഉഴുതു 
മറിക്കുക! മുള്ളുകള്‍ക്കി ടയില്‍ വിത്തു പാകരുത്‌! 

യഹോവയുടെ ജനതയായിത്തീരുക. മനം 
തിരിയുക! യെഹൂദക്കാരേ, യെരുശലേംകാരേ, 
നിങ്ങള്‍ മനം തിരിഞ്ഞില്ലെങ്കില്‍ ഞാന്‍ വളരെ 
കോപാകുലനാകും. എന്‍െറ കോപം അഗ്നി 
പോലെ വേഗത്തില്‍ വ്യാപിക്കും. എന്‍െറ 
കോപം നിങ്ങളെ എരിച്ചുകള യുകയും ചെയ്യും. 
ആ അഗ്നി അണയ്ക്കുവാന്‍ ആര്‍ക്കും കഴിയു 
കയുമില്ല. എന്തുകൊണ്ടിതു സംഭവിക്കും? നിങ്ങ 


SA 


ളുടെ ദുഷ്പ്രവൃത്തികള്‍ കൊണ്ട്‌. 

















വടക്കുനിന്നുള്ള ദുരന്തം 

“യെഹൂദയിലെ ജനത്തിന്‌ ഈ സന്ദേശം 
നല്‍കുക: 

യെരൂശലേംനഗരത്തില്‍ വസിക്കുന്ന സകല 
രോടും പറയുക, “രാജ്യത്തുടനീളം കാഹളം മുഴ 
ക്കുക.” ഉച്ചത്തില്‍ ഇങ്ങനെ വിളിച്ചു കൂവുക, 
“ഒരുമിച്ചു വരിക! സംരക്ഷണത്തിനായി നമുക്ക്‌ 
ശക്തവും കോട്ടകെട്ടിയതുമായ നഗരങ്ങളിലേ 
ക്കു രക്ഷപ്പെടാം.” 

സീയോനിനു നേര്‍ക്ക്‌ അടയാളക്കൊടി ഉയര്‍ 
ത്തുക. നിങ്ങളുടെ ജീവനായി ഓടുക! കാത്തു 
നില്‍ക്കരുത്‌! ഞാന്‍ വടക്കുനിന്നും ദുരന്തം 
കൊണ്ടുവരുന്നതിനാല്‍ ഇതു ചെയ്യുക. ഭീകര 
വിനാശം ഞാന്‍ കൊണ്ടു വരുന്നു.” 

"ഒരു “സിംഹം” അവന്‍െറ ഗുഹയില്‍നിന്നും 
പുറത്തു വന്നിരിക്കുന്നു. രാഷ്ട്രങ്ങളുടെ വിനാ 
ശകന്‍ നീങ്ങാനാരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ 
ദേശം നശിപ്പിക്കാന്‍ അവന്‍ സ്വവസതി വിട്ടി 
രിക്കുന്നു. നിങ്ങളുടെ പട്ടണങ്ങള്‍ നശിപ്പിക്ക 
പ്പെടും. അവയില്‍ വസിക്കാന്‍ ആരും അവശേ 
ഷിക്കില്ല. 


718 


8അതിനാല്‍ ചാക്കുവസ്ത്രങ്ങളണിഞ്ഞ്‌ ഉറ 
ക്കെ നിലവിളിക്കുക! എന്തുകൊണ്ടെന്നാല്‍, 
യഹോവ നമ്മോടു കോപിച്ചിരിക്കുന്നു.” 

യഹോവ പറയുന്നു, “ഇതു സംഭവിക്കുന്ന 
സമയത്ത്‌ രാജാവിനും അദ്ദേഹത്തിന്‍െറ ഉദ്യോ 
ഗസ്ഥന്മാര്‍ക്കും ധൈര്യം നഷ്ടപ്പെടും. പുരോ 
ഹിതന്മാര്‍ ഭയപ്പെടും. പ്രവാചകര്‍ ഞെട്ടും.” 

10അപ്പ്പോള്‍ ഞാന്‍, യിരെമ്യാവു, പറഞ്ഞു, 
“എന്‍െറ യജമാനനായ യഹോവേ, യെരൂശലേ 
മിലെയും യെഹുദയിലെയും ജനങ്ങളെ നീ 
കബളിപ്പിച്ചിരിക്കുന്നു. നീ അവരോടു പറ 
ഞ്ഞു, “നിങ്ങള്‍ക്കു സമാധാനമുണ്ടാകും.” എന്നാ 
ലിപ്പോള്‍ വാള്‍മുന അവര്‍ക്കു നേരെ നീളുക 
യാണ്‌!” 

11ആ സമയം യെഹൂദയിലെയും യെരുശലേ 
മിലെയും ജനങ്ങള്‍ക്ക്‌ ഒരു സന്ദേശം നല്‍ക 
പ്പെടും “മൊടുക്കുന്നുകളില്‍നിന്ന്‌ ഒരു ചൂടുകാറ്റ 
ടിക്കും. ഇത്‌ മരുഭൂമിയില്‍നിന്നും എന്‍റെ ജന 
ങ്ങളുടെ നേര്‍ക്കു വരുന്നു. പതിരില്‍നിന്നു 
ധ്യാനം വേര്‍തിരിക്കാന്‍ കര്‍ഷകന്‍ ഉപയോഗി 
ക്കുന്ന മന്ദമാരുതനെപ്പോലെയല്ല ഇത്‌. 

ശക്തികൂടിയ കാറ്റാണത്‌, അത്‌ എന്നില്‍ 
നിന്നു വരികയും ചെയ്യുന്നു. ഇനി ഞാ൯ 
യെഹൂദക്കാര്‍ക്കെതിരെയുള്ള എന്‍െറ വിധി 
പ്രഖ്യാപിക്കും.” 

ഇതാ! ശത്രു മേഘംപോലെ ഉയരുന്നു. രഥ 
ങ്ങള്‍ കൊടുങ്കാറ്റുപോലെ കാണപ്പെടുന്നു. 
അവന്‍െറ കുതിരകള്‍ കഴുകന്മാരെക്കാള്‍ വേഗ 
മേറിയവ. അതു ഞങ്ങള്‍ക്കു വളരെ ദുരിതമാ 
യിരിക്കും! ഞങ്ങള്‍ നശിപ്പിക്കപ്പെടും! 

14യെരുശലേംകാരേ, നിങ്ങളുടെ ഹൃദയത്തില്‍ 
നിന്നും തിന്മ കഴുകിക്കളയുക. രക്ഷിക്കപ്പെടുന്ന 
തിനായി നിങ്ങളുടെ ഹൃദയം ശുദ്ധീകരിക്കുക. 
ദുഷ്ടവിചാരങ്ങള്‍ തുടരാതിരിക്കുക. 

15ശ്രദ്ധിക്കുക! ദാന്‍ ദേശത്തുനിന്നും ഒരു 
ദൂതന്‍ സംസാരിക്കുന്നതിനന്‍െറ ശബ്ദം. എഫ്ര 
യീമിന്‍െറ മലമ്പ്രദേശത്തു നിന്നൊരാള്‍ ദുര്‍വാ 
ര്‍ത്ത കൊണ്ടുവരുന്നു. 

16“ഇന രാജ്യത്തെ ഇതറിയിക്കുക. യെരുശലേം 
കാര്‍ക്കിടയില്‍ ഈ വാര്‍ത്ത പരത്തുക. ഒരു 
വിദൂരദേശത്തുനിന്നും ശത്രുക്കള്‍ വരുന്നു. 
യെഹൂദയിലെ നഗരങ്ങള്‍ക്കു നേരെ ആ ശത്രു 
ക്കള്‍ യൂദ്ധവിളി മുഴക്കുന്നു. 

17൭തനുഷ്യര്‍ വയലിനു കാവല്‍ നിൽക്കുമ്പോ 
ലെ ശത്രു യെരുശലേമിനെ വളഞ്ഞിരിക്കുന്നു. 
യെഹുദേ, നീ എനിക്കെതിരെ തിരിഞ്ഞു! അതി 
നാല്‍ നിനക്കെതിരെ ശത്രു വരുന്നു!” യഹോവ 
യില്‍ നിന്നാണ്‌ ഈ സന്ദേശം. 

18നിന്‍െറ ജീവിതരീതിയും നിന്‍െറ പ്രവൃ 
ത്തികളും നിനക്ക്‌ ഈ ദുരിതങ്ങള്‍ വരുത്തി. 
നിന്‍െറ തിന്മയാണ്‌ നിന്‍െറ ജീവിതത്തെ ഇത്ര 
കഠിനമാക്കിയത്‌. നിന്‍െറ ദുഷ്ടജീവിതം 
നിന്‍റെ ഹൃദയത്തില്‍ ആഴത്തിലുള്ള മൂറിവി 
നെറ വേദനയുളവാക്കി.” 





യിരെമ്യാവിന്‍െറ നിലവിളി 

13, എന്‍െറ ദുഃഖവും വ്യാകുലതയും 
എന്‍റെ വയറിനെ പീഡിപ്പിക്കുന്നു. വേദന 
കൊണ്ട്‌ ഞാന്‍ വളയുന്നു. എന്‍െറ ഹൃദയം 
ഉള്ളില്‍ വിതുമ്പുന്നു. എനിക്കു ശാന്തനായിരി 
ക്കാനാകുന്നില്ല. എന്തുകൊണ്ട്‌? എന്തെന്നാല്‍ 
ഞാന്‍ കാഹളംവിളി കേട്ടിരിക്കുന്നു. സൈന്യ 
ത്തെ യുദ്ധത്തിനു ക്ഷണിക്കുകയാണു കാഹളം! 
2ദുരന്തങ്ങള്‍ നിരനിരയായി വരുന്നു! രാജ്യം 


719 


മുഴുവനും നശിപ്പിക്കപ്പെട്ടു! എന്‍െറ കൂടാര 
ങ്ങള്‍ പെട്ടെന്നു തകര്‍ക്കപ്പെട്ടു! എന്‍െറ തിരശ്ശീ 
ലകള്‍ കീറിയെറിയപ്പെട്ടു! 

2മയഹോവേ, എത്രനാള്‍ ഞാന്‍ യുദ്ധക്കൊ 
ടികള്‍ കാണണം? എത്രനാള്‍ ഞാന്‍ യുദ്ധകാ 
ഹളം കേള്‍ക്കണം? 

2ദൈവം പറഞ്ഞു, “എന്‍െറ ജനം വിഡ്ഡി 
കള്‍. അവര്‍ എന്നെ അറിയുന്നില്ല. അവര്‍ 
തെമ്മാടിക്കുട്ടികള്‍. അവര്‍ മനസ്സിലാക്കുന്നില്ല. 
തിന്മ ചെയ്യുന്നതില്‍ സമര്‍ത്ഥരാണവര്‍, പക്ഷേ 
നന്മ ചെയ്യേണ്ടതെങ്ങനെയെന്ന്‌ അവര്‍ക്കറിയു 
കയുമില്ല.” 





ദുരന്തം വരവായി 

ഞാന്‍ ഭൂമിയെ നോക്കി. ഭൂമി ശൂന്യമായിരു 
ന്നു. ഭൂമിയില്‍ ഒന്നുമുണ്ടായിരുന്നില്ല. ഞാന്‍ 
ആകാശത്തേക്കുനോക്കി. അതിന്‍െറ പ്രകാശം 
നഷ്‌ടപ്പെട്ടിരുന്നു. 

24ഞാ൯ പര്‍വ്വതങ്ങളെ നോക്കി. അവ വിറ 
യ്ക്കുകയായിരുന്നു. കുന്നുകളെല്ലാം തകര്‍ന്നുവീ 
ഴുകയായിരുന്നു. 

2 ഞാന്‍ നോക്കി, പക്ഷേ ആരെയും കണ്ടില്ല. 
ആകാശത്തിലെ പറവകളെല്ലാം പറന്നകന്നി 
രുന്നു. 

2മഞാ൯ നോക്കുകയും നല്ല ഭൂമി മരുഭൂമിയാകു 
കയും ചെയ്തു. ആ ദേശത്തെ നഗരങ്ങളെല്ലാം 
നശിപ്പിക്കപ്പെട്ടു. യഹോവയാണതു സംഭവി 
പ്പിച്ചത്‌. യഹോവയും അവന്‍െറ മഹാകോപ 
വുമാണിതു സംഭവിപ്പിച്ചത്‌. 

27യഹോവയാണ്‌ ഇക്കാര്യങ്ങള്‍ പറയുന്നത്‌: 
“രാജ്യം മുഴുവനും തകര്‍ക്കപ്പെടും. (പക്ഷേ 
ഞാന്‍ പൂര്‍ണമായും ഭൂമിയെ തകര്‍ക്കില്ല.) 

28അതിനാല്‍ ദേശവാസികള്‍ മരിച്ചവര്‍ 
ക്കായി വിലപിക്കും. ആകാശം ഇരുണ്ടതായി 
ത്തീരും. ഞാ൯ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, 
അത്‌ ഞാന്‍ മാറ്റുകയില്ല. ഞാനൊന്നു നിശ്ചയി 
ച്ചിട്ടുണ്ട്‌, ആ തീരുമാനം ഞാന്‍ മാറ്റുകയുമില്ല.” 

29യെഹൂദക്കാര്‍ കുതിരപ്പടയാളികളുടെയും 
വില്ലാളികളുടെയും ശബ്ദം കേള്‍ക്കുകയും 
ഓടിപ്പോവുകയും ചെയ്യും! ചിലര്‍ ഗുഹകളില്‍ 
ഒളിക്കും, ചിലര്‍ പൊന്തകളില്‍ ഒളിക്കും. ചിലര്‍ 
പാറകളിലേക്കു വലിഞ്ഞു കയറും. യെഹൂദ 
യിലെ നഗരങ്ങളെല്ലാം ശൂന്യമാകും. ആരും അവ 
യില്‍ വസിക്കയില്ല. 

4യെഹൂദാ നീ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. 
ഇനി നീയിപ്പോള്‍ എന്താണു ചെയ്യുക? എന്തി 
നാണു നീ നല്ല ചുവന്ന വസ്ത്രങ്ങളണിയു 
ന്നത്‌? എന്തിനാണു നീ സ്വര്‍ണ്ണാഭരണങ്ങളണി 
യുന്നത്‌? എന്തിനാണു നീ കണ്ണില്‍ മഷിയെ 
ഴുതുന്നത്‌? നീ സ്വയം സുന്ദരിയാക്കുന്നു, പക്ഷേ 
അതു വെറുതേ സമയം കളയലാണ്‌. നിന്‍െറ 
കാമുകര്‍ നിന്നെ വെറുക്കുന്നു. അവര്‍ നിന്നെ 
കൊല്ലാന്‍ ശ്രമിക്കുകയാണ്‌. 

31സ്ത്രീയുടെ പ്രസവസമയത്തേതു പോലെ 











യിരെമ്യാവ്‌ 4:21-5:10 


ഇക്കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുക. നഗരത്തിലെ 
പൊതുവിശ്രമസ്ഥലങ്ങള്‍ തെരയുക. നന്മ നിറ 
ഞ്ഞ ഒരുവനെ, വിശ്വസ്തമായ കാര്യങ്ങള്‍ 
ചെയ്യുന്ന, സത്യം തേടുന്ന ഒരുവനെ, കണ്ടെ 
ത്താനാകുമോ എന്നു നോക്കുക. ഒരു നല്ലവനെ 
കണ്ടെത്താന്‍ നിനക്കായാല്‍ ഞാന്‍ യെരുശലേ 
മിനോടു ക്ഷമിക്കാം! 2മനുഷ്യ൯ന്‍ ആണയിട്ടി 
ങ്ങനെ പറയുന്നു, “യഹോവ ജീവിക്കുമ്പോ 
ലെ." പക്ഷേ ആത്മാര്‍ത്ഥമായല്ല ആ പറച്ചില്‍.” 





യഹോവേ, നിന്നോടു വിശ്വസ്തത പുല 
ര്‍ത്തുന്നവരെയാണു നിനക്കു വേണ്ടതെന്ന്‌ 
എനിക്കറിയാം. യെഹൂദക്കാരെ നീ ഇടിച്ചെ 
ങ്കിലും അവര്‍ക്കൊരു വേദനയും തോന്നിയില്ല. 
നീയവരെ നശിപ്പിച്ചെങ്കിലും പാഠം പഠിക്കാ 
നവര്‍ കൂട്ടാക്കിയില്ല. അവര്‍ വളരെ കഠിനഹൃദ 
യരായി. തങ്ങളുടെ ചീത്തപ്ര വൃത്തികളില്‍ 
വ്യസനിക്കാ൯ന്‍ അവര്‍ വിസമ്മതിച്ചു. 

ദ്വക്ഷേ ഞാന്‍ (യിരെമ്യാവ്‌) സ്വയം പറ 
ഞ്ഞു, “അവര്‍ വെറും പാവങ്ങളാണ്‌, ബുദ്ധി 
ഹീനര്‍. യഹോവയുടെ വഴി അവര്‍ പഠിച്ചി 
ട്ടില്ല. തങ്ങളുടെ ദൈവത്തിന്‍െറ ഉപദേശങ്ങള്‍ 
അവര്‍ അറിയുന്നില്ല. 

ടഅതിനാല്‍ ഞാന്‍ യെഹൂദയിലെ നേതാക്ക 
ളുടെയടുത്തേക്കു പോകും. ഞാനവരോടു 
സംസാരിക്കും. യഹോവയുടെ മാര്‍ഗ്ഗം തീര്‍ച്ച 
യായും നേതാക്കള്‍ക്കറിയാം. തങ്ങളുടെ ദൈവ 
ത്തിന്‍റെ നിയമം അവര്‍ക്കറിയാമെന്ന്‌ എനിക്കു 
റപ്പുണ്ട്‌.” പക്ഷേ നേതാക്കളെല്ലാം യഹോവയെ 
ശുശ്രൂഷിക്കുന്നതില്‍നിന്ന്‌ പിന്തിരിയുവാന്‍ 
യോജിച്ചിരിക്കൂന്നു. 

അവര്‍ ദൈവത്തിനെതിരായി. അതിനാല്‍ 
കാട്ടില്‍നിന്നൊരു സിംഹം വന്ന്‌ അവരെ ആക്ര 
മിക്കും. മരുഭൂമിയില്‍ നിന്നൊരു ചെന്നായ്‌ 
അവരെ വധിക്കും. നഗരങ്ങള്‍ക്കരികെ ഒരു പു 
ള്ളിപ്പുലി ഒളിച്ചിരിക്കുന്ന. നഗരത്തില്‍നിന്നും 
പുറത്തു വരുന്ന ഓരോരുത്തരെയും പുള്ളി 
പ്പുലി കടിച്ചുകീറും. യെഹൂദക്കാര്‍ വീണ്ടും 
വീണ്ടും പാപം ചെയ്തതിനാല്‍ അങ്ങനെ സംഭ 
വിക്കും. അവര്‍ പലവട്ടം യഹോവയില്‍നിന്ന 
കന്ന്‌ അലഞ്ഞു തിരിഞ്ഞു. 

"ദൈവം പറഞ്ഞു, “യെഹുദയേ, ഞാന്‍ 
നിന്നോടു പൊറുക്കേണ്ടതിന്‌ മതിയായ കാര 
ണം കാണിക്കുക. നിന്‍െറ കൂട്ടികള്‍ എന്നെ 
ഉപേക്ഷിച്ചിരിക്കുന്നു. അവര്‍ വിഗ്രഹങ്ങളോടു 
വാഗ്ദാനം ചെയ്തു. ആ വിഗ്രഹങ്ങളാകട്ടെ 
യഥാര്‍ത്ഥ ദൈവങ്ങളുമല്ല! നിന്‍െറ കുട്ടികള്‍ക്കു 
ഞാന്‍ വേണ്ടതെല്ലാം നല്‍കി. എന്നിട്ടും അവരെ 
ന്നോട്‌ അവിശ്വസ്തത കാട്ടി! അധികസമയ 
വും അവര്‍ വേശ്യകളോടൊത്തു ചെലവഴിച്ചു. 

നിറയെ തീറ്റയും തിന്ന്‌ ഇണചേരാന്‍ ഒരുങ്ങി 
നില്‍ക്കുന്ന പം അയ 
ല്‍ക്കാരന്‍െറ ഭാര്യയെ വിളിക്കുന്ന കുതിരയെ 
പ്പോലെയാണവര്‍. 




















ഒരു നിലവിളി ഞാന്‍ കേള്‍ക്കുന്നു. കടിഞ്ഞൂല്‍ 
പ്രസവിക്കുന്ന വളുടെ നിലവിളിപോലുണ്ടത്‌. 
സീയോന്‍പുത്രിയുടെ നിലവിളിയാണത്‌. “ഓ 
ഞാന്‍ തളര്‍ന്നു വീഴാറായി! എനിക്കുചുറ്റും 
കൊലപാതകികള്‍!” എന്ന്‌ കൈകളുയര്‍ത്തി 
അവള്‍ പ്രാര്‍ത്ഥിക്കുന്നു. 


യെഹൂദക്കാരുടെ ദുഷ്ടത 
യഹോവ പറയുന്നു, “യെരുശലേമിലെ തെ 
രുവുകളിലൂടെ നടക്കുക. ചുറ്റിലും നോക്കി 


ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന്‌ യെഹൂദ 
ക്കാരെ ഞാന്‍ ശിക്ഷിക്കണോ?” യഹോവയില്‍ 
നിന്നുള്ളതാണ്‌ ഈ സന്ദേശം. “അതെ! അങ്ങനെ 
ജീവിക്കുന്ന ഒരു രാഷ്ട്രത്തെ ഞാന്‍ ശിക്ഷിക്ക 
ണമെന്നു നിനക്കറിയാം. അര്‍ഹിക്കുന്ന ശിക്ഷ 
ഞാന്‍ അവര്‍ക്കു നല്‍കുകയും ചെയ്യും. 

10 യെഹൂദയുടെ മുന്തിരിവള്ളികളുടെ നിരക 
ള്‍ക്കരികിലൂടെ പോവുക. വള്ളികള്‍ മൂറിച്ചി 
ടുക. (പക്ഷേ അവ പൂര്‍ണ്ണമായും നശിപ്പിക്ക 
രുത്‌. അവയുടെ ശാഖകളെല്ലാം മുറിക്കുക. 





യിരെമ്യാവ്‌ 5:11-6:1 


എന്തുകൊണ്ടെന്നാല്‍, ആ ശാഖകള്‍ യഹോവ 
യുടേതല്ല. 

1യിസ്രായേല്‍കുടുംബവും യെഹുദാകൂടും 
ബവും എല്ലാത്തരത്തിലും എന്നോട്‌ അവിശ്വ 
സ്തരായിരുന്നു.” യഹോവയില്‍ നിന്നുള്ള 
സന്ദേശമായിരുന്നു ഇത്‌. 

12“അവര്‍ യഹോവയെല്ലറ്റി നുണ പറഞ്ഞു. 
അവര്‍ പറഞ്ഞു, “യഹോവ നമ്മളോട്‌ ഒന്നും 
ചെയ്യില്ല. നമുക്കൊരു കുഴപ്പവും വരികയില്ല. 
നമ്മെ ഒരു സൈന്യം ആക്രമിക്കുന്നത്‌ നാം 
ഒരിക്കലും കാണുകയില്ല. നാം ഒരിക്കലും പട്ടി 
ണി കിടക്കയില്ല.” 

13വ്യാജപ്രവാചകന്മാര്‍ വെറും ശൂനൃക്കാറ്റ്‌ 
മാത്രം. ദൈവത്തിന്‍റെ വചനം അവരിലില്ല. 
അവര്‍ക്കു ദുരിതങ്ങള്‍ സംഭവിക്കും.” 

14സര്‍വൃശക്തനായ ദൈവമായ യഹോവ 
ഇക്കാര്യങ്ങള്‍ പറഞ്ഞു: “ഞാനവരെ ശിക്ഷിക്ക 
രുതെന്നവര്‍ പറഞ്ഞു. അതിനാല്‍ യിരെമ്യാവേ, 
ഞാന്‍ നിനക്കു തരുന്ന വചനങ്ങള്‍ അഗ്നിപോ 
ലെയും അവര്‍ വിറകു പോലെയുമായിരിക്കും. 
ആ അഗ്നി അവരെ പൂര്‍ണ്ണമായും നശിപ്പി 
ക്കും!” 

1ടയി(സ്സ്ായേല്‍കുടുംബമേ, ഈ സന്ദേശം 
യഹോവയില്‍ നിന്നാകുന്നു, “വിദൂരദേശത്തു 
നിന്നൊരു സൈന്യത്തെ ഞാന്‍ നിങ്ങളെ ആക്ര 
മിക്കാന്‍ കൊണ്ടു വരും. അതൊരു ശക്തമായ 
രാഷ്ട്രമാകുന്നു. അതൊരു പുരാതനരാഷ്ട്രമാ 
കുന്നു. നിങ്ങള്‍ക്കറിയാത്ത ഒരു ഭാഷയാണ്‌ ആ 
രാഷ്ട്രക്കാര്‍ സംസാരിക്കുന്നത്‌. അവര്‍ പറയു 
ന്നത്‌ നിങ്ങള്‍ക്കു മനസ്സിലാക്കാനാകില്ല. 

16അവരുടെ ആവനാഴികള്‍ തുറന്ന കല്ലറകള്‍ 
പോലെ. അവരുടെ ഭടന്മാര്‍ അതിശക്തര്‍. 

17നിങ്ങള്‍ ശേഖരിച്ച വിളവുകള്‍ മുഴുവനും 
ആ ഭടന്മാര്‍ തിന്നും. നിങ്ങളുടെ ഭക്ഷണം മുഴുവ 
നും അവര്‍ തിന്നും. നിങ്ങളുടെ പുത്രന്മാരെയും 
പുത്രിമാരെയും അവര്‍ തിന്നും (നശിപ്പിക്കും). 
നിങ്ങളുടെ ആട്ടി൯പറ്റങ്ങളെയും കാലിക്കൂട്ട 
ത്തെയും അവര്‍ തിന്നും. നിങ്ങളുടെ മുന്തിരി 
കളും അത്തിക്കായ്കളും അവര്‍ തിന്നും. നിങ്ങ 
ളുടെ ശക്തിദുര്‍ഗ്ഗങ്ങള്‍ അവര്‍ വാളുകള്‍ കൊ 
ണ്ട്‌ തകര്‍ക്കും. നിങ്ങള്‍ ആശ്രയിക്കുന്ന ശക്തി 
ദുര്‍ഗ്ഗങ്ങള്‍ അവര്‍ നശിപ്പിക്കും!” 

1യഹോവയില്‍നിന്നുള്ളതാണ്‌ ഈ സന്ദേ 
ശം, “പക്ഷേ യെഹുദേ, ഭീകരദിനങ്ങള്‍ വരു 
മ്പോള്‍ ഞാന്‍ പൂര്‍ണ്ണമായും നിങ്ങളെ നശിപ്പി 
ക്കില്ല. 





19യെഹൂദക്കാര്‍ നിങ്ങളോടു ചോദിക്കും, “യി 
രെമ്യാവേ, നമ്മുടെ ദൈവമാകുന്ന യഹോവ 
എന്തിനാണു നമ്മോടു ഈ ദോഷങ്ങള്‍ 
ചെയ്തത്‌? അവര്‍ക്ക്‌ ഈ ഉത്തരങ്ങള്‍ നല്‍കുക: 
“നിങ്ങള്‍ യെഹുദക്കാര്‍ യഹോവയെ വിട്ടുപോ 
യിരിക്കുന്നു. സ്വന്തം ദേശത്തുവച്ച്‌ വിദേശ 
വിഗ്രഹങ്ങളെ നിങ്ങള്‍ ശുശ്രൂഷിച്ചു. അങ്ങനെ 
യൊക്കെ ചെയ്തതിനാല്‍ നിങ്ങള്‍ക്ക്‌ നിങ്ങളു 
ടേതല്ലാത്ത ദേശങ്ങളില്‍ വിദേശികളെ ശുശ്രൂ 
ഷിക്കേണ്ടിവരും.”” 

20യഹോവ പറഞ്ഞു, “യാക്കോബിന്‍െറ 
കുടുംബത്തോട്‌ ഈ സന്ദേശം പറയുക. യെഹൂ 
ദയുടെ രാജ്യത്ത്‌ ഈ സന്ദേശം പറയുക: 

21ഈ സന്ദേശം കേള്‍ക്കുക: ബുദ്ധിയില്ലാത്ത 
വിഡ്ഡികളേ, കണ്ണുകളുണ്ടെങ്കിലും നിങ്ങള്‍ 
കാണുന്നില്ല! Se കേള്‍ക്കു 
ന്നില്ല! 


720 


തീര്‍ച്ചയായും നിങ്ങള്‍ എന്നെ ഭയപ്പെടു 
ന്നു.” യഹോവയില്‍നിന്നുള്ളതായിരുന്നു ഈ 
സന്ദേശം. “എനിക്കുമുമന്പില്‍ നിങ്ങള്‍ ഭയന്നു 
വിറയ്ക്കണം. കടലുകള്‍ക്ക്‌ തീരംകൊണ്ട്‌ അതി 
രിട്ടവ൯ ഞാനാകുന്നു. വെള്ളത്തെ എന്നെന്നേ 
ക്കും അതിന്‍െറ സ്ഥാനത്തുതന്നെ നിലനിര്‍ത്താ 
നാണു ഞാനങ്ങനെ ചെയ്തത്‌. തിരമാലകള്‍ 
തീരത്ത്‌ ആഞ്ഞടിച്ചേക്കാം. പക്ഷേ അവ അതി 
നെ തകര്‍ക്കുന്നില്ല. തിരകള്‍ അലറി വരുമെ 
ങ്കിലും അവയ്ക്കു തീരത്തിനപ്പുറം പോകാന്‍ 
കഴികയില്ല. 

പക്ഷേ യെഹൂദക്കാര്‍ കഠിനഹൃദയരാകുന്നു. 
എനിക്കെതിരെ തിരിയാനുള്ള വഴികളാലോചി 
ക്കുകയാണ്‌ അവരെപ്പോഴും. അവര്‍ എന്നില്‍ 
നിന്നകലുകയും എന്നെ വിട്ടുപോവുകയും 
ചെയ്തു. 

24യെഹൂദക്കാരേ, “നമ്മുടെ ദൈവമാകുന്ന 
യഹോവയെ നമുക്കു ഭയക്കുകയും ആദരിക്കു 
കയും ചെയ്യാം. അവന്‍ നമുക്കു ശരത്ക്കാല 
മഴയും വസന്തകാല മഴയും ശരിയായ സമയ 
ത്തുതന്നെ നല്‍കുന്നു. ശരിയായ സമയത്തു 
തന്നെ നമുക്കു വിളവെടുക്കാനാകുന്നുവെന്ന്‌ 
അവന്‍ ഉറപ്പാക്കുന്നു” എന്ന്‌ ഒരിക്കലും തങ്ങ 
ളോടു തന്നെ പറയുന്നില്ല. 

25യെഹൂദക്കാരേ, നിങ്ങള്‍ തെറ്റു ചെയ്തി 
രിക്കുന്നു. അതിനാല്‍ മഴയും വിളവെടുപ്പും 
ഉണ്ടായില്ല. നിങ്ങളുടെ പാപം യഹോവയുടെ 
അനുഗ്രഹങ്ങള്‍ അനുഭവിക്കുന്നതില്‍നിന്നും 
നിങ്ങളെ തടഞ്ഞിരിക്കുന്നു. 

26എനന്‍െറ ജനത്തിനിടയില്‍ ദുഷ്ടന്മാരുണ്ട്‌. 
പക്ഷികളെ പിടിക്കാന്‍ വലവിരിച്ചവരെപ്പോ 
ലെയാണ്‌ ആ ദുഷ്ടന്മാര്‍. അവര്‍ തങ്ങളുടെ 
കെണികളൊരുക്കി. പക്ഷേ പക്ഷികൾക്കു പക 
രം അവര്‍ മനുഷ്യരെ പിടിക്കുന്നു. 

മ7കൂട്ടില്‍ നിറയെ പക്ഷികളെന്നപോലെ ഈ 
ദുഷ്ടന്മാരുടെ വീടുകള്‍ നിറയെ നുണകളാണ്‌. 
അവരുടെ നുണകള്‍ അവരെ ധനികരും ശക്ത 
രുമാക്കിയിരിക്കുന്നു. 

28തങ്ങള്‍ ചെയ്ത തിന്മകള്‍കൊണ്ട്‌ അവര്‍ 
വളര്‍ന്നുകൊഴുത്തിരിക്കുന്നു. അവര്‍ ചെയ്യുന്ന 
തിന്മകള്‍ക്കൊരവസാനവുമില്ല. അനാഥക്കുട്ടി 
കള്‍ക്കായി അവര്‍ വാദിക്കുകയില്ല. ആ അനാ 
രെ അവര്‍ സഹായിക്കുകയില്ല. പാവങ്ങള്‍ക്ക്‌ 
അവര്‍ നീതിയോടെയുള്ള വിധി നല്‍കയില്ല. 

2ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനാല്‍ യെഹൂ 
ദക്കാരെ ഞാന്‍ ശിക്ഷിക്കണോ?” യഹോവയില്‍ 
നിന്നുള്ളതായിരുന്നു ഈ സന്ദേശം. “ഇതുപോ 
ലൊരു രാഷ്ട്രത്തെ ഞാന്‍ ശിക്ഷിക്കണമെന്നു 
നിനക്കറിയാം. അര്‍ഹിക്കുന്ന ശിക്ഷ ഞാനവ 
ര്‍ക്കു നല്‍കണം.” 

യഹോവ പറയുന്നു, “യെഹൂദയുടെ ദേശ 
ത്ത്‌ ഭീകരവും ഞെട്ടിക്കുന്നതുമായ ഒരു കാര്യം 
സംഭവിച്ചിരിക്കുന്നു. 

31്രവാചകര്‍ നുണ പറയുന്നു. പുരോഹിതര്‍ 
അവര്‍ നിയോഗിക്കപ്പെട്ട കാര്യങ്ങള്‍ ചെയ്യുക 
യില്ല. എന്‍െറ ജനം ഇത്‌ ഈ തരത്തില്‍ ഇഷ്ട 
പ്പെടുന്നു! പക്ഷേ ശിക്ഷ വരുമ്പോള്‍ നിങ്ങ 
ളെന്തു ചെയ്യും?” 











ശത്രു യെരുശലേമിനെ വളയുന്നു 
ബെന്യാമീന്‍കാരേ, നിങ്ങളുടെ ജീവനു 
0:൨9 ഓടുക! യെരൂശലേം നഗരത്തില്‍ 
നിന്നും ഓടിപ്പോവുക! തെക്കോവാനഗരത്തില്‍ 
യുദ്ധകാഹളം മുഴക്കുക! ബേത്ത്‌-ഹക്കേരെം നഗ 


721 


രത്തില്‍ അപായക്കൊടി ഉയര്‍ത്തുക! വടക്കു 
നിന്നും ദുരന്തം വരുന്നതിനാല്‍ ഇതൊക്കെ 
ചെയ്യുക. 

സീയോനിനന്‍െറ പുത്രീ, നീയൊരു മനോഹ 
രമായ മേച്ചില്‍ പുല്‍മേടുപോലെയാകുന്നു. 

ഇടയന്മാര്‍ യെരൂശലേമിലേക്കു വരികയും 
അവരുടെ ആട്ടിന്‍പറ്റത്തെ കൊണ്ടുവരികയും 
ചെയ്യുന്നു. അവര്‍ അവള്‍ക്കു ചുറ്റും കൂടാരമടി 
ക്കുന്നു. ഓരോ ഇടയനും തന്‍െറ സ്വന്തം ആട്ടിന്‍ 
പറ്റത്തെ പരിപാലിക്കുന്നു. 

4*യെരൂശലേമിനെതിരെ യുദ്ധത്തിനു തയ്യാ 
റെടുക്കുക. എഴുന്നേല്‍ക്കുക! നമുക്ക്‌ ആ നഗര 
ത്തെ ഉച്ചയ്ക്ക്‌ ആക്രമിക്കാം! പക്ഷേ ഇപ്പോള്‍ 
ത്തന്നെ താമസിക്കുകയാണ്‌. യത ലല 
നിഴലുകള്‍ നീണ്ടുതുടങ്ങി. 

ടഅതിനാല്‍ എഴുന്നേല്‍ക്കുക! രാത്രിയില്‍ നമു 
ക്ക്‌ ആ നഗരത്തെ ആക്രമിക്കാം! യെരുശലേമിനു 
ചുറ്റുമുള്ള ശക്തിദുര്‍ഗ്ഗങ്ങള്‍ നമുക്കു തകര്‍ക്കാം.” 

സര്‍വ്വശക്തനായ യഹോവ പറയുന്നതി 
താണ്‌ഃ “യെരൂശലേമിനു ചുറ്റുമുള്ള മരങ്ങള്‍ 
മുറിയ്ക്കുക. അതിനെതിരെ മുമ്പില്‍ ഒരു ഉപ 
രോധവും കൂട്ടുക. നഗരത്തില്‍ മര്‍ദ്ദനം മാത്ര 
മാണുള്ളത്‌. അത്‌ ശിക്ഷിക്കപ്പെടുകയും വേണം! 

"കിണര്‍ അതിന്‍െറ വെള്ളം പുതുമയോടെ 
സൂക്ഷിക്കുന്നു. അതേപോലെ യെരുശലേം 
അതിന്‍െറ ദുഷ്ടതയും പുതുമയോടെ സൂക്ഷി 
ക്കുന്നു. കൊള്ളയേയും കലാപത്തേയുംപറ്റി 
നഗരത്തിലെപ്പോഴും കേള്‍ക്കുന്നു. യെരുശലേ 
മില്‍ ഞാനെപ്പോഴും വേദനയും രോഗവും 
കാണുന്നു. 

യെരൂശലേമേ ഈ മുന്നറിയിപ്പു ശ്രദ്ധിക്കുക. 
നീ ശ്രദ്ധിച്ചില്ലെങ്കില്‍ നിനക്കു ഞാന്‍ പുറം 
തിരിയും. നിന്‍െറ ദേശത്തെ ഞാനൊരു ശൂന്യ 
മരുഭൂമിയാക്കും. അവിടെ താമസിക്കാന്‍ ആര്‍ 
ക്കും കഴിയില്ല.” 

സര്‍വ്വശക്തനായ യഹോവ പറയുന്നതിതാ 
ണ്‌: “അവരുടെ ദേശത്ത്‌ അവശേഷിക്കുന്ന 
യിസ്രായേലുകാരെ ഒരുമിച്ചുകൂട്ടുക. മുന്തിരി 
വള്ളിയിലെ അവസാന മുന്തിരിപ്പഴങ്ങള്‍ ശേ 
ഖരിക്കുമ്പോലെ നീ അവരെ ഒരുമിച്ചുചേര്‍ 
ക്കുക. മുന്തിരി പറിക്കുന്നവനെപ്പോലെ എല്ലാ 
വള്ളികളും പരിശോധിക്കുക.” 

10ആരോടാണ്‌ ഞാന്‍ സംസാരിക്കേണ്ടത്‌? 
ആരെയാണു ഞാന്‍ താക്കീതു ചെയ്യേണ്ടത്‌? 
ആരാണെനിക്കു ചെവിതരിക? യിസ്രായേലൂു 
കാര്‍ ചെവി പൊത്തിയിരിക്കുന്നതിനാല്‍ താ 
ക്കീത്‌ ഒന്നും കേള്‍ക്കില്ല. യഹോവയുടെ ഉപദേ 
ശങ്ങള്‍ അവര്‍ക്കിഷ്ടമില്ല. അവന്‍െറ സന്ദേശം 
അവര്‍ക്കു കേള്‍ക്കേണ്ട. 

പക്ഷേ ഞാന്‍ യഹോവയുടെ കോപം നിറ 
ഞ്ഞവനാകുന്നു. അതു വഹിച്ച്‌ ഞാന്‍ ക്ഷീണി 
തനായിരിക്കുന്നു! “യഹോവയുടെ കോപം 
തെരുവില്‍ കളിക്കുന്ന കുട്ടികള്‍ക്കുമേല്‍ ഒഴി 
ക്കുക. സമ്മേളിച്ചിരിക്കുന്ന ചെറുപ്പക്കാരുടെ 
മേല്‍ യഹോവയുടെ കോപം ഒഴിക്കുക. ഭര്‍ത്താ 
വും ഭാര്യയും പിടിക്കപ്പെടും. വൃദ്ധര്‍ മുഴുവനും 
പിടിക്കപ്പെടും. 

12അവരുടെ വീടുകള്‍ അന്യര്‍ക്കു നല്‍കപ്പെ 
ടും. അവരുടെ വയലുകളും ഭാര്യമാരും അന്യര്‍ 
ക്കു നല്‍കപ്പെടും. ഞാനെന്‍െറ കൈയുയര്‍ത്തു 
കയും യെഹൂദക്കാരെ ശിക്ഷിക്കുകയും ചെയ്യും.” 
യഹോവയില്‍നിന്നായിരുന്നു ഈ സന്ദേശം. 

13“യിസ്രായേലുകാര്‍ക്കു കൂടുതല്‍ കൂടുതല്‍ 
പണം വേണം. ഏറ്റവും അപ്രമാണിമാര്‍ മുതല്‍ 























യിരെമ്യാവ്‌ 6:2-24 


പ്രമാണിമാര്‍ വരെ അങ്ങനെ തന്നെ. പ്രവാചക 
ന്മാര്‍ മുതല്‍ പുരോഹിതന്മാര്‍വരെ സകലരും 
നുണ പറയുന്നു. 

14 എന്‍െറ ജനത്തിനു വല്ലാതെ മൂറിവേറ്റി 
രിക്കുന്നു. പ്രവാചകരും പുരോഹിതരും ആ മുറി 
വുകള്‍ വച്ചു കെട്ടണം. പക്ഷേ ആ മുറിവുകളെ 
കൊച്ചു പോറലായി മാത്രമേ അവര്‍ കരുതു 
ന്നുള്ളു. അവര്‍ പറയുന്നു, “കൊള്ളാം, എല്ലാം 
കൊള്ളാം!” പക്ഷേ അതത്ര നന്നല്ല! 

പുരോഹിതന്മാരും പ്രവാചകരും അവരുടെ 
പ്രവൃത്തികളില്‍ ലജ്ജിക്കണം. പക്ഷേ അവര്‍ 
ഒട്ടും ലജ്ജിതരല്ല തന്നെ. സ്വന്തം പാപങ്ങളില്‍ 
നാണിക്കാനുള്ള അറിവ്‌ അവര്‍ക്കില്ല. അതിനാ 
ലവര്‍ മറ്റോരോരുത്തരെയും പോലെ ശിക്ഷിക്ക 
പ്പെടും. ജനത്തെ ഞാന്‍ ശിക്ഷിക്കുമ്പോള്‍ 
അവര്‍ നിലത്തെറിയപ്പെടും.” യഹോവയാണ്‌ 
ഈ കാര്യങ്ങള്‍ പറഞ്ഞത്‌. 

1യേഹോവ ഇങ്ങനെ പറയുന്നു: “കവലക 
ളില്‍നിന്നുകൊണ്ടു നോക്കുക. പഴയവഴി എവി 
ടെയെന്നു ചോദിക്കുക. നല്ലവഴി എവിടെയെ 
ന്നു ചോദിക്കുക. ആ വഴിയേ നടക്കുക. അങ്ങ 
നെ ചെയ്താല്‍ നിങ്ങള്‍ നിങ്ങള്‍ക്കുള്ള വിശ്രമം 
കണ്ടെത്തും. എന്നാല്‍ “നല്ല വഴിയേ ഞങ്ങള്‍ 
നടക്കയില്ല” എന്നു നിങ്ങള്‍ പറഞ്ഞു! 

17നിങ്ങളെ നിരീക്ഷിക്കാന്‍ ഞാന്‍ നിരീക്ഷ 
കരെ തെരഞ്ഞെടുത്തു. അവരോടു ഞാന്‍ പറ 
ഞ്ഞു. “യൂദ്ധകാഹളത്തിനായി ചെവിയോര്‍ 
ക്കുക.” പക്ഷേ അവര്‍ പറഞ്ഞു, “ഞങ്ങള്‍ ചെവി 
യോര്‍ക്കിചല്ല!” 

18അതിനാല്‍ രാഷ്ട്രങ്ങളേ, നിങ്ങള്‍ ശ്രദ്ധിച്ചു 
കേള്‍ക്കുക! ആ രാജ്യങ്ങളിലുള്ളവരേ ശ്രദ്ധ 
കൊടുക്കൂ! 

ഭൂമിയിലെ മനുഷ്യരേ, ഇതു കേള്‍ക്കുക. 
യെഹൂദക്കാര്‍ക്കു ഞാന്‍ ദുരിതം കൊണ്ടുവരാന്‍ 
പോകുന്നു. കാരണം, അവര്‍ ആലോചിച്ച തിന്മ 
കളും എന്‍െറ സന്ദേശങ്ങള്‍ അവഗണിച്ചതും 
തന്നെ. അവര്‍ എന്‍െറ നിയമങ്ങളനുസരിക്കാ൯ 
വിസമ്മതിച്ചു.” 
യഹോവ പറയുന്നു, “നിങ്ങളെന്തുകൊണ്ട്‌ 
എനിക്കു ധൂപങ്ങള്‍ ശെബയില്‍നിന്നു കൊണ്ടു 
വരുന്നു? എന്തുകൊണ്ട്‌ വിദൂരദേശത്തുനിന്നു 
മധുരിക്കുന്ന കരിമ്പു കൊണ്ടുവരുന്നു? നിങ്ങ 
ളുടെ ഹോമയാഗങ്ങള്‍ എന്നെ സന്തോഷിപ്പി 
ക്കയില്ല. നിങ്ങളുടെ ബലികള്‍ എന്നെ സന്തു 
ഷ്ടനാക്കുന്നില്ല.” 











മിഅതിനാല്‍ യഹോവ പറയുന്നതിതാണ്‌; 
“യെഹൂദയിലെ ജനങ്ങള്‍ക്കു ഞാന്‍ പ്രശ്ന 
ങ്ങള്‍ നല്‍കും. മനുഷ്യരെ വീഴ്ത്തുന്ന കല്ലുകള്‍ 
പോലെയാകും അവ. പിതാക്കന്മാരും പുത്ര 
ന്മാരും അവയ്ക്കുമേല്‍ തട്ടി വീഴും. സുഹൃത്തു 
ക്കളും അയല്‍ക്കാരും മരിക്കും.” 

യഹോവ പറയുന്നതിതാണ്‌: “വടക്കു 
നിന്നൊരു സൈന്യം വരുന്നു. ഭൂമിയിലെ വിദൂര 
ദേശത്തുനിന്നും ഒരു മഹാരാജ്യം വരുന്നു. 

ഭടന്മാര്‍ വില്ലുകളും കുന്തങ്ങളും ധരിക്കുന്നു. 
അവര്‍ ക്രൂരന്മാരാകുന്നു. അവര്‍ക്കു കരുണയേ 
ഇല്ല. അവര്‍ അതിശക്തന്മാരാണ്‌. കുതിരപ്പു 
റത്തു പോകവേ അവര്‍ സമുദ്രം അലറുമ്പോലെ 
ഒച്ചയുണ്ടാക്കുന്നു. സീയോന്‍ പുത്രീ, സൈന്യം 
നിന്നെ ആക്രമിക്കാനാണു വരുന്നത്‌. 

24ആ സൈന്യത്തെപ്പറ്റിയുള്ള വാര്‍ത്തകള്‍ 
ഞങ്ങള്‍ കേട്ടിരിക്കുന്നു. ഞങ്ങളുടെ കുഴപ്പ 
ളില്‍ പിടിക്കപ്പെട്ടതുപോലെ. ഭയത്താല്‍ നിസ്സു 


9 





യിരെമ്യാവ്‌ 6:25-7:19 


ഹായരാണു ഞങ്ങള്‍. ശിശു ജനിക്കുന്ന സ്ത്രീ 
യെപ്പോലെയാണു ഞങ്ങള്‍. 

25വവയയലുകളിലേക്ക്‌ ഇറങ്ങിപ്പോകരുത്‌. പാത 
കളിലൂടെ പോകരുത്‌. എന്തുകൊണ്ടെന്നാല്‍ 
ശത്രു വാളേന്തിയിരിക്കുന്നു. എല്ലായിടവും 
അപകടവും ഉണ്ട്‌. 

2%എനന്‍െറ ജനമേ, ചാക്കു ധരിക്കുകയും ചാര 
ത്തില്‍ ഉരുളുകയും ചെയ്യുക. മരിച്ചവര്‍ക്കായി 
ഉറക്കെ കരയുക. ഏക പുത്രന്‍ നഷ്ടപ്പെട്ടതു 
പോലെ കരയുക. വിനാശക൯ന്‍ വളരെവേഗം 
നമുക്കെതിരായി വരുന്നതിനാല്‍ ഇങ്ങനെ 
ചെയ്യുക. 

27ട്യിരെമ്യാവേ, യഹോവയായ ഞാന്‍ 
നിന്നെ ലോഹങ്ങളുടെ മാറ്റുനോടുക്കാരനായി 
സൃഷ്ടിച്ചു. നീ എന്‍െറ ജനത്തെ പരീക്ഷിക്കുക 
യും അവരെ ങ്ങനെ ജീവിക്കുന്നുവെന്ന്‌ നിരീ 
ക്ഷിക്കുകയും ചെയ്യും. 

28അവരെല്ലാം എനിക്കെതിരായി. അവര്‍ കധി 
നഹൃദയരുമാണ്‌. അവര്‍ മനുഷ്യരെ ദുഷിച്ചു 
പറയുന്നു. കീലും തുരുമ്പും പിടിച്ച ഓടും 
ഇരുമ്പും പോലെയാണവര്‍. അവരെല്ലാം ദുഷ്ട 
ന്മാരുമാണ്‌. 29വെള്ളിയെ ശുദ്ധീകരിക്കാന്‍ ശ്രമി 
ച്ച പണി ക്കാരനെപ്പോലെയാണവര്‍. ഉല ഉരതി 
തീ ശക്തിയോടെ ആളുന്നു. പക്ഷേ, തീയില്‍ 
നിന്നും ഈയമേ വരുന്നുള്ളൂ! വെള്ളി ശുദ്ധീകരി 
ഓനാവാതെ പണിക്കാര്‍ സമയം പാഴാക്കി. 
അതേപോലെ എന്‍െറ ജനത്തില്‍നിന്നും തിന്മ 
അകറ്റപ്പെട്ടില്പ. 

34എന്റെറ ജനം “തിരസ്കരിക്കപ്പെട്ട വെള്ളി” 
എന്നു വിളിക്കപ്പെടും. യഹോവ അവരെ സ്വീ 
കരിക്കാത്തതു കൊണ്ട്‌ അവര്‍ അങ്ങനെ വിളി 
ക്കപ്പെടും.” 

















യിരെമ്യാവി൯ന്‍െറ ആലയപ്രസംഗം 
യിരെമ്യാവിനുള്ള യഹോവയുടെ സന്ദേ 
ശം: യഹോവയുടെ വസതിയുടെ കവാട 
ത്തിങ്കല്‍ നില്‍ക്കുക. കവാടത്തിങ്കല്‍ ഈ 
സന്ദേശം പ്രസംഗിക്കുക. 

“യെഹൂദയിലെ മുഴുവന്‍ ജനമേ, യഹോവ 
യില്‍നിന്നുള്ള ഈ സന്ദേശം ശ്രവിക്കുക. ഈ 
കവാടങ്ങളിലൂടെ യഹോവയെ ആരാധിക്കാന്‍ 
വന്നവരേ, നിങ്ങളെല്ലാവരും ഇതു കേള്‍ക്കുക. 
യിസ്രായേലുകാരുടെ ദൈവമാകുന്നു യഹോ 
വ. സര്‍വ്വശക്തനായ യഹോവ പറയുന്നത്‌ 
ഇതാകുന്നു: “മനം തിരിയുകയും നല്ല കാര്യ 
ങ്ങള്‍ ചെയ്യുകയും ചെയ്യുക. അങ്ങനെ ചെ 
യ്താൽ ഈ സ്ഥലത്തു വസിക്കാന്‍ നിങ്ങളെ 
ഞാന്‍ അനുവദിക്കാം. ചിലര്‍ പറയുന്ന നുണ 
കളില്‍ ആശ്രയിക്കരുത്‌. അവര്‍ പറയുന്നു, “ഇതു 
യഹോവയുടെ ആലയമാകുന്നു, യഹോവ 
യുടെ ആലയം, യഹോവയുടെ ആലയം!” 
ടനിങ്ങള്‍ മനം തിരിയുകയും നന്മകള്‍ ചെയ്യു 
കയും ചെയ്താല്‍ നിങ്ങളെ ഞാന്‍ ഇവിടെ 
ജീവിക്കാന്‍ അനുവദിക്കാം. നിങ്ങള്‍ പരസ്പരം 
നീതി പുലര്‍ത്തണം. 6അപരിചിതരോടു 
നിങ്ങള്‍ നീതി പുലര്‍ത്തണം. വിധവകളോടും 
അനാഥരോടും നന്നായി പെരുമാറണം. നിഷ്ക 
ളങ്കരെ വധിക്കരുത്‌! അന്യദൈവങ്ങളെ പിന്തു 
ടരരുത്‌! എന്തുകൊണ്ടെന്നാല്‍ അവര്‍ നിങ്ങ 
ളുടെ ജീവിതം തകര്‍ക്കും. 7നിങ്ങളെന്നെ അനു 
സരിച്ചാല്‍ നിങ്ങളെ ഈ സ്ഥലത്തു വസി 
ക്കാന്‍ ഞാന്‍ അനുവദിക്കാം. ഈ സ്ഥലം നിങ്ങ 
ളുടെ പൂര്‍വ്വികര്‍ക്ക്‌ കൈവശം വയ്ക്കാന്‍ എന്ന 
ന്നേക്കുമായി ഞാന്‍ നല്‍കിയതാണ്‌. 

















722 


“പക്ഷേ നിങ്ങള്‍ നുണകളെ വിശ്വസിക്കു 
കയാണ്‌. ആ നുണകളാവട്ടെ വിലകെട്ടവയും. 
9മോഷ്ടിക്കുകയും കൊല്ലുകയും ചെയ്യുമോ 
നിങ്ങള്‍? വ്ൃഭിചാരപാപം നിങ്ങള്‍ ചെയ്യു 
മോ? അന്യരെ വൃഥാ പഴിക്കുമോ? നിങ്ങള്‍ 
ബാല്‍ എന്ന വ്യാജദൈവത്തെ ആരാധിക്കു 
കയും നിങ്ങള്‍ക്കറിയാത്ത അന്യദൈവങ്ങളുടെ 
പിറകെ പോവുകയും ചെയ്യുമോ? 1അങ്ങനെ 
യൊക്കെ ചെയ്താല്‍, എന്‍െറ നാമത്തിലറിയ 
പ്പെടുന്ന ഈ ആലയത്തില്‍ എന്‍െറ മുമ്പില്‍ 
നില്‍ക്കാന്‍ കഴിയുമെന്നു നിങ്ങള്‍ കരുതുന്നു 
ണ്ടോ? ഈ ഭീകരകൃത്യങ്ങള്‍ ചെയ്തുകൊണ്ട്‌ 
നിങ്ങള്‍ക്ക്‌ എന്‍െറ മുമ്പില്‍ നിന്ന്‌ “ഞങ്ങള്‍ 
സുരക്ഷിതര്‍” എന്നു പറയാന്‍ കഴിയുമെന്നു 
നീ കരുതുന്നുവോ? 11ഈ ആലയം എന്‍െറ 
പേരില്‍ വിളിക്കപ്പെടുന്നു! ഈ ആലയം നിങ്ങ 
ള്‍ക്ക്‌ കള്ളന്മാരുടെ ഒളിസങ്കേതം എന്നതിലു 
പരി ഒന്നുമല്ലേ? ഞാന്‍ നിങ്ങളെ നിരീക്ഷിച്ചു 
കൊണ്ടിരിക്കുകയായിരുന്നു.”” യഹോവയില്‍ 
നിന്നുള്ളതായിരുന്നു ഈ സന്ദേശം. 

12“യെഹൂദക്കാരേ, നിങ്ങളിപ്പോള്‍ ശീലോ 
പട്ടണത്തിലേക്കു പോകുക. ഞാ൯ ആദ്യമായി 
എന്‍െറ നാമത്തിന്‌ ഒരു ഭവനമുണ്ടാക്കിയ ആ 
സ്ഥലത്തേക്കു പോകുക. യിസ്ധ്രായേലുകാരും 
തിന്മകള്‍ ചെയ്തു. ഈ തിന്മകള്‍ മൂലം ആ 
സ്ഥലത്തോടു ഞാന്‍ എന്തുചെയ്തുവെന്ന്‌ 
അവിടെച്ചെന്നു കാണുക. 13നിങ്ങള്‍ യിസ്രായേ 
ലുകാര്‍ ഈ തിന്മകളൊക്കെ ചെയ്യുകയായി 
രുന്നു.” യഹോവയില്‍ നിന്നുള്ളതായിരുന്നു ഈ 
സന്ദേശം! “അങ്ങനെ നിങ്ങള്‍ ഈ തിന്മകളെ 
ല്ലാം ചെയ്തതിനാല്‍ നിങ്ങളോടു ഞാന്‍ പല 
വട്ടം സംസാരിച്ചു. എന്നാല്‍ നിങ്ങളെന്നെ 
ശ്രവിക്കാന്‍ കൂട്ടാക്കിയില്ല. ഞാന്‍ നിങ്ങളെ 
വിളിച്ചു, പക്ഷേ നിങ്ങള്‍ വിളികേട്ടില്ല. 4അതി 
നാല്‍ യെരുശലേമില്‍ എന്‍െറ നാമത്തില്‍ അറി 
യപ്പെടുന്ന ആലയം ഞാന്‍ തകര്‍ക്കും. ശീലോ 
വിനെ നശിപ്പിച്ചതുപോലെ ആ ആലയം 
ഞാന്‍ തകര്‍ക്കും. എന്‍റ പേരിലറിയപ്പെടുന്ന 
യെരൂശലേമിലെ ആ ആലയം നിങ്ങള്‍ വിശ്വ 
സിക്കുന്ന ഒന്നാണ്‌. നിങ്ങള്‍ക്കും നിങ്ങളുടെ 
പൂര്‍വ്വികര്‍ക്കുമായി ആ സ്ഥലം ഞാന്‍ നല്‍കി. 
15എഫ്രയീമിലെ നിങ്ങളുടെ സഹോദരന്മാരെ 
മുഴുവന്‍ ഞാനെറിഞ്ഞതുപോലെ നിങ്ങളെയും 
ഞാന്‍ എന്നില്‍നിന്നു ദൂരേക്കെറിയും.” 

16“തിരെമ്യാവേ, നിനക്കെന്നപോലെ ഈ 
യെഹൂദക്കാര്‍ക്കുവേണ്ടി പ്രാര്‍ത്ഥിക്കരുത്‌. അവ 
ര്‍ക്കുവേണ്ടി യാചിക്കുകയോ പ്രാര്‍ത്ഥിക്കുക 
യോ അരുത്‌. അവരെ സഹായിക്കാന്‍ എന്നോടു 
യാചിക്കരുത്‌. അവര്‍ക്കായുള്ള നിങ്ങളുടെ പ്രാര്‍ 
ത്ഥന ഞാന്‍ ചെവിക്കൊള്ളുകയില്പ. 17യെഹൂദ 
യിലെ പട്ടണങ്ങളില്‍ അവര്‍ ചെയ്യുന്നതെ 
ന്നതെന്ന്‌ നീ കാണുന്നുണ്ടെന്നെനിക്കറിയാം. 
യെരൂശലേംനഗരത്തിലെ തെരുവുകളില്‍ അവ 
രെന്താണു ചെയ്യുന്നതെന്ന്‌ നിനക്കു കാണാം. 
18യെഹൂദക്കാര്‍ ചെയ്യുന്നതെന്തെന്നാല്‍: കൂട്ടി 
കള്‍ തടി ശേഖരിക്കുന്നു. പിതാക്കന്മാര്‍ അതി 
നെ വിറകായി ഉപയോഗിക്കുന്നു. സ്ത്രീകള്‍ 
സ്വര്‍ഗ്ഗത്തിലെ രാജ്ഞിക്കായി മാവു കുഴച്ച്‌ 
അപ്പമുണ്ടാക്കുന്നു. ആ യെഹൂദക്കാര്‍ അന്യ ദൈ 
വങ്ങളെ ആരാധിക്കാന്‍ പാനീയയാഗങ്ങള്‍ ഒഴി 
ക്കുന്നു. എന്നെ കോപിപ്പിക്കാനാണ്‌ അവരിതു 
ചെയ്യുന്നത്‌. പക്ഷേ യെഹൂദക്കാര്‍ സത്യ 
ത്തില്‍ മുറിവേല്‍ല്ചിക്കുന്നത്‌ എന്നെയല്ല.” 
യഹോവയില്‍ നിന്നുള്ള സന്ദേശമാണിത്‌. 





























723 


“അവര്‍ അവരെത്തന്നെയാണു മുറിവേല്‍പ്പി 
ക്കുന്നത്‌, അവര്‍ അവര്‍ക്കുമേല്‍തന്നെ അപ 
മാനം വരുത്തുന്നു.” 

20അതിനാല്‍ യഹോവയിങ്ങനെ പറയുന്നു: 
“ഈ സ്ഥലത്തോടു ഞാനെന്‍റെ കോപം പ്രക 
ടിപ്പിക്കും. മനുഷ്യരെയും മൃഗങ്ങളെയും ഞാന്‍ 
ശിക്ഷിക്കും. വയലിലെ മരങ്ങളെയും നിലത്തു 
വളരുന്ന വിളകളെയും ഞാന്‍ ശിക്ഷിക്കും. 
എന്‍റെ കോപം ഒരു മഹാഗ്നി പോലെയാ 
യിരിക്കും. അതിനെ തടയാന്‍ ആര്‍ക്കുമാവില്ല.” 





ബലികളെക്കാള്‍ യഹോവ അനു 
സരണയെ ഇഷ്‌ടപ്പെടുന്നു 

21സര്‍വ്ൃശക്തനായ യഹോവ, യിസ്രായേലി 
ന്‍െറ ദൈവം ഇക്കാര്യങ്ങള്‍ പറയുന്നു: “ചെന്ന്‌ 
നിങ്ങള്‍ക്കിഷ്ടമുള്ളത്ര ഹോമയാഗങ്ങളും ബലി 
കളും കഴിക്കുക. ആ ബലികളുടെ മാംസം 
സ്വയം തിന്നുക. 2നിങ്ങളുടെ പൂര്‍വ്വികരെ 
ഞാന്‍ ഈജിപ്തില്‍നിന്നും കൊണ്ടുവന്നു. അവ 
രോടു ഞാന്‍ സംസാരിച്ചു. പക്ഷേ ഹോമയാഗ 
ങ്ങളെപ്പറ്റിയോ ബലികളെപ്പറ്റിയോ യാതൊരു 
കല്പനയും ഞാനവര്‍ക്കു നല്‍കിയില്ല. 23അവ 
ര്‍ക്കു ഞാ൯ന്‍ ഈ കല്വനയേ നല്‍കിയുള്ളൂ: 
“എന്നെ അനുസരിക്കുക. ഞാ൯ നിങ്ങളുടെ 
ദൈവവും നിങ്ങള്‍ എന്‍െറ ജനതയുമായി 
രിക്കും. ഞാന്‍ കല്ലിച്ചതെല്ലാം ചെയ്യുക. നിങ്ങ 
ള്‍ക്ക്‌ നന്മയുണ്ടാകും.” 

24“പക്ഷേ നിങ്ങളുടെ പൂര്‍വ്വികര്‍ എന്നെ 
ശ്രവിച്ചില്ല. അവര്‍ എനിക്കു ചെവി തന്നില്ല. 
അവര്‍ കഠിനഹൃദയരും ഇഷ്ടമുള്ളതു ചെയ്യുന്ന 
വരുമായിരുന്നു. അവര്‍ നല്ലവരായില്ല. അവര്‍ 
കൂടുതല്‍ കൂടുതല്‍ തിന്മ ചെയ്തു. അവര്‍ 
മുന്നോടുല്ല പിന്നോട്ടാണ്‌ പോയത്‌. 25നിങ്ങ 
ളുടെ പൂര്‍വ്വികര്‍ ഈജിപ്തുവിട്ടതിനുശേഷം 
ഇന്നു വരെ എന്‍െറ ദാസന്മാരെ ഞാന്‍ നിങ്ങ 
ളുടെയടുത്തേക്കയയ്ക്കുകയും ചെയ്തിരുന്നു. 
എന്‍െറ ദാസന്മാര്‍ പ്രവാചകരായിരുന്നു. അവ 
രെ ഞാന്‍ വീണ്ടും വീണ്ടും നിങ്ങളുടെ അടു 
ത്തേക്കയച്ചു. 4പക്ഷേ നിങ്ങളുടെ പൂര്‍വ്വികര്‍ 
എന്നെ ചെവിക്കൊണ്ടതേയില്ല. അവരെന്നെ 
ശ്രദ്ധിച്ചതേയില്ല. അവര്‍ വളരെ കഠിനഹൃദയരാ 
കുകയും അവരുടെ പിതാക്കന്മാരെക്കാള്‍ ദുഷി 
ച്ച തിന്മകള്‍ ചെയ്യുകയും ചെയ്തു. 

27“യിരെമ്യാവേ, നീ ഇക്കാര്യങ്ങള്‍ യെഹൂ 
ദയിലെ ജനങ്ങളോടു പറയൂ. പക്ഷേ അവര്‍ 
നിന്നെ ചെവിക്കൊള്ളണമെന്നില്ല! നീ അവരെ 
വിളിക്കും, പക്ഷേ അവര്‍ വിളികേള്‍ക്കണമെ 
ന്നില്ല. അതിനാല്‍ നീ അവരോട്‌ ഇക്കാര്യങ്ങള്‍ 
പറയണം: ഇതാണ്‌ തങ്ങളുടെ ദൈവമാകുന്ന 
യഹോവയെ അനുസരിക്കാത്ത രാജ്യം. ഈ 
ജനങ്ങള്‍ ദൈവത്തിന്‍െറ ഉപദേശങ്ങള്‍ ഒരിക്ക 
ലും ശ്രവിക്കുന്നില്ല. യഥാര്‍ത്ഥ ഉപദേശങ്ങള്‍ 
ഇവര്‍ അറിയുന്നില്ല. 





























കശാല്പിന്‍െറ താഴ്വര 

29“യിരെമ്യാവേ, നിന്‍െറ തലമുടി മുറിച്ച്‌ 
ദൂരെക്കളയുക. മൊട്ടക്കുന്നിന്‍െറ മുകളിലേക്കു 
പോയി കരയുക. എന്തുകൊണ്ടെന്നാല്‍ മനുഷ്യ 
രുടെ ഈ തലമുറയെ യഹോവ നിരസിച്ചിരി 
ക്കുന്നു. യഹോവ അവരുടെ നേര്‍ക്കു പുറം 
തിരിഞ്ഞിരിക്കുന്നു. കോപത്താല്‍ അവനവരെ 
ശിക്ഷിക്കുകയും ചെയ്യും. 3യെഹൂദക്കാര്‍ തിന്മ 
കള്‍ ചെയ്യുന്നതു ഞാന്‍ കണ്ടിട്ടുള്ളതിനാല്‍ 
ഇതു ചെയ്യുക.” യഹോവയില്‍നിന്നുള്ള സന്ദേ 


യിരെമ്യാവ്‌ 7:20-8:4 


ശമാണിത്‌. “അവര്‍ തങ്ങളുടെ വിഗ്രഹങ്ങളെ 
സ്ഥാപിച്ചിരിക്കുന്നു! ആ വിഗ്രഹങ്ങളെ ഞാന്‍ 
വെറുക്കുകയും ചെയ്യുന്നു! എന്‍െറ നാമത്തില്‍ 
വിളിക്കപ്പെടുന്ന ആലയത്തിലാണ്‌ അവര്‍ 
വിഗ്രഹം സ്ഥാപിച്ചത്‌. എന്‍െറ ഭവനത്തെ 
അവര്‍ “ചെളിപുരണ്ടതാക്കി! 3യെഹൂദക്കാര്‍ 
ബെന്‍ഹിന്നോം താഴ്വരയില്‍ ഉള്ള തോഫെ 
ത്തിലെ ഉന്നതസ്ഥലങ്ങള്‍ നിര്‍മ്മിച്ചിരിക്കുന്നു. 
അവിടെ അവര്‍ സ്വന്തം പുത്രന്മാരെയും പുത്രി 
മാരെയും വധിക്കുകയും അവരെ ബലിയര്‍പ്പി 
ക്കുകയും ചെയ്തു. ഞാനൊരിക്കലും കല്ലിക്കാ 
ത്തതാണിത്‌. ഇത്തരത്തിലെന്തെങ്കിലും ഒരിക്ക 
ലും എന്‍െറ മനസ്സില്‍ കടന്നിട്ടില്ല! 3അതിനാല്‍ 
ഞാന്‍ നിങ്ങള്‍ക്കു മുന്നറിയിപ്പു നല്‍കുന്നു. 
ആ ദിവസങ്ങള്‍ വരികയായി,” യഹോവയുടെ 
സന്ദേശമാണിത്‌, “ഈ സ്ഥലത്തെ ജനം തൊ 
ഫെത്ത്‌ എന്നോ ബെന്‍ഹിന്നോം താഴ്വരയെ 
ന്നോ ഒരിക്കലും വിളിക്കാത്ത കാലം വരും. 
അവരതിനെ കശാപ്പിന്‍െറ താഴ്വരയെന്നു 
വിളിക്കും. അവരിതിനു ഈ പേരു നല്‍കാന്‍ 
കാരണം അവര്‍ മരിച്ചവരെ തോഫെത്തില്‍ 
ഇനിയും സംസ്കരിക്കാന്‍ അവിടെ ഇടമില്ലാ 
താകുംവരെ സംസ്കരിക്കും. 3മരിച്ചവരുടെ 
ദേഹങ്ങള്‍ മണ്ണിനു മുകളില്‍ കിടക്കുകയും 
ആകാശത്തിലെ പക്ഷികൾക്കു ഭക്ഷണമാകുക 
യും ചെയ്യും. അവരുടെ ശരീരങ്ങള്‍ കാട്ടുമൃഗ 
ങ്ങള്‍ തിന്നും. പക്ഷികളെയോ മൃഗങ്ങളെയോ 
ഓടിക്കാന്‍ ആരും അവശേഷിക്കുകയില്ല. 34യെ 
ഹൂദയിലെ പട്ടണങ്ങളിലെയും യെരുശലേ 
മിലെ തെരുവുകളിലെയും ആഹ്ളാദത്തിമിര്‍ 
പ്പുകള്‍ ഞാന്‍ ഇല്ലാതാക്കും. യെഹൂദയിലോ 
യെരൂശലേമിലോ വധുവിന്‍െറയോ വരന്‍െറ 
യോ ശബ്ദങ്ങള്‍ കേള്‍ക്കുകയില്ല. നാട്‌ ഒരു 
ശൂന്യമരുഭൂമിയായിത്തീരും.” 

യഹോവയില്‍ നിന്നുള്ളതാണ്‌ ഈ സന്ദേ 

ശം: “അന്ന്‌ യെഹൂദയിലെ രാജാക്കന്മാരു 
ടെയും ഭരണാധികാരികളുടെയും അസ്ഥികള്‍ 
അവരുടെ ശവകുടീരങ്ങളിൽ നിന്നെടുക്കപ്പെ 
ടും. പുരോഹിതന്മാരുടെയും പ്രവാചകരുടെ 
യും അസ്ഥികള്‍ അവരുടെ ശവകുടീരത്തില്‍ 
നിന്നും ജനം എടുക്കും. യെരുശലേംജനതയുടെ 
അസ്ഥികള്‍ ശവകുടീരങ്ങളില്‍നിന്നും അവര്‍ 
എടുക്കും. ആ അസ്ഥികള്‍ അവര്‍ സൂര്യനും 
ചന്ദ്രനും നക്ഷത്രങ്ങള്‍ക്കും താഴെ നിലത്തു നിര 
ത്തിവയ്ക്കും. യെരുശലേംകാര്‍ സൂര്യനെയും 
ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സ്നേഹിച്ചു. 
അവര്‍ സൂര്യചന്ദ്രനക്ഷത്രങ്ങളെ ശുശ്രൂഷിക്കു 
കയും പിന്തുടരുകയും ഉപദേശങ്ങള്‍ തേടു 
കയും അവയെ ആരാധിക്കാന്‍ നമസ്കരിക്കു 
കയും ചെയ്തു. പക്ഷേ ആരും ആ അസ്ഥികള്‍ 
പെറുക്കിയെടുക്കുകയും വീണ്ടും സംസ്കരിക്കു 
കയും ചെയ്യില്ല. അതിനാല്‍ ആ അസ്ഥികള്‍ 
വിസര്‍ജ്ജനം പോലെ നിലത്തു നിരന്നുകിട 
ക്കും. 3“യെഹൂദക്കാരെ ഞാ൯ അവരുടെ വീടുക 
ളില്‍നിന്നും നാട്ടില്‍നിന്നും ഓടിച്ചു വിടും. ജനം 
വിദേശത്തേക്കു കൊണ്ടുപോകപ്പെടും. യുദ്ധ 
ത്തില്‍ വധിക്കപ്പെടാത്ത ദുഷ്ടരായ ആ യെഹൂ 
ദക്കാരില്‍ ചിലര്‍ തങ്ങള്‍ കൊല്ലപ്പെട്ടിരുന്നെ 
ങ്കില്‍ എന്നാശിക്കും.” യഹോവയില്‍നിന്നുളള 
തായിരുന്നു ഈ സന്ദേശം. 























പാപവും ശിക്ഷയും 
യിരെമ്യാവേ, യെഹൂദക്കാരോട ഇതു പറ 
യുക: യഹോവ ഇങ്ങനെ പറയുന്നു: “വീഴുന്ന 





യിരെമ്യാവ്‌ 8:5-9:3 


വന്‍ വീണ്ടുമെഴുന്നേല്‍ക്കുമെന്നു നിങ്ങള്‍ക്ക 
റിയാം. തെറ്റായ വഴിയേ പോകുന്നവര്‍ ചുറ്റി 
ത്തിരിഞ്ഞ്‌ തിരിച്ചുവരുന്നു. 

യെഹൂദക്കാര്‍ തെറ്റായ വഴിയേ പോയി 
(ജീവിച്ചു. പക്ഷേ ആ യെരുശലേംകാര്‍ പിന്നെ 
യും തെറ്റായ വഴിയേ പോകുന്നതെന്തുകൊണ്ട്‌? 
അവര്‍ തങ്ങളുടെതന്നെ നുണകളെ വിശ്വസി 
ക്കുന്നു. അവര്‍ തിരികെ വരാന്‍ കൂട്ടാക്കുന്നില്ല. 

ഞാനവരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നു. 
പക്ഷേ ശരിയായതെന്തെന്ന്‌ അവര്‍ പറയുന്നി 
ല്ല. മനുഷ്യര്‍ അവരുടെ പാപങ്ങളില്‍ പശ്ചാത്ത 
പിക്കുന്നില്ല. തങ്ങള്‍ ചെയ്തിരിക്കുന്ന തിന്മക 
ളെപ്പറ്റി അവര്‍ ആലോചിക്കുന്നില്ല. അവര്‍ 
ആലോചിക്കാതെ കാര്യങ്ങള്‍ ചെയ്യുന്നു. യുദ്ധ 
ത്തിലേക്കോടിപ്പോകുന്ന കുതിരകളെപ്പോലെ 
യാണവര്‍. 

"ആകാശത്തിലെ പറവകള്‍ക്കുപോലും കാര്യ 
ങ്ങള്‍ ചെയ്യാനുള്ള ശരിയായ സമയം അറിയാം. 
കൊക്കുകള്‍ക്കും പ്രാവുകള്‍ക്കും പുതിയൊരു 
കൂട്ടിലേക്കു പറക്കേണ്ടതെപ്പോഴെന്നറിയാം. 
പക്ഷേ യഹോവയുടെ ഇച്ഛയെന്തെന്ന്‌ 
എന്‍െറ ജനത്തിനറിയില്ല. 
$്യഹോവയുടെ ഉപദേശങ്ങള്‍ ഞങ്ങള്‍ക്കു 
ണ്ട്‌ അതിനാല്‍ ഞങ്ങള്‍ ജ്ഞാനികളാകുന്നു! 
എന്നു നിങ്ങള്‍ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. 
പക്ഷേ അതു സത്യമല്ല. എന്തുകൊണ്ടെന്നാല്‍, 
ശാസ്ത്രിമാര്‍ തങ്ങളുടെ പേന കൊണ്ടു നുണ 
പറഞ്ഞിരിക്കുന്നു. 

ദൈവത്തിന്‍റെ ഉപദേശങ്ങള്‍ ചെവിക്കൊ 
ഒളാന്‍ ആ “ജ്ഞാനികള്‍” വിസമ്മതിച്ചു. അവര്‍ 
ജ്ഞാനികളല്പതന്നെ. ആ “ജ്ഞാനികള്‍” കെണി 
യിലാക്കപ്പെട്ടിരിക്കുന്നു. അവര്‍ ഞെട്ടി വിറ 
യ്ക്കുകയും അപമാനിതരാവുകയും ചെയ്തിരി 
ക്കുന്നു. 

10അതിനാല്‍ അവരുടെ ഭാര്യമാരെ ഞാന്‍ 
അന്യര്‍ക്കു നല്‍കും. അവരുടെ വയലുകള്‍ 
ഞാന്‍ പൂതിയ ഉടമസ്ഥര്‍ക്കു നല്‍കും. യിസ്ധ്രാ 
യേലുകാര്‍ക്കെല്പാം കൂടുതല്‍ കൂടുതല്‍ പണം 
വേണമെന്നാണ്‌. തീരെ അപ്രധാനികളും ഏറ്റ 
വും പ്രമാണികളുമടക്കം എല്ലാവര്‍ക്കും കൂടുതല്‍ 
കൂടുതല്‍ പണം വേണം. പ്രവാചകന്മാര്‍ മുതല്‍ 
പുരോഹിതന്മാര്‍വരെ എല്ലാവരും നുണ പറ 
യുന്നു. 

1 എന്‍െറ ജനത്തിനു വല്ലാതെ മുറിവേറ്റിരി 
ക്കുന്നു. പ്രവാചകരും പുരോഹിതന്മാരും ആ 
മുറിവുകള്‍ വച്ചുകെട്ടണം. പക്ഷേ ആ മുറിവു 
കളെ അവര്‍ ചെറിയ പോറലുകളായി മാത്രം 
കരുതുന്നു. അവര്‍ പറയുന്നു, “ഒരു കുഴപ്പവുമില്ല, 
എല്ലാം ഭംഗിയായിരിക്കുന്നു!” പക്ഷേ ഇതു നല്ല 
തായിരിക്കുന്നിചല്ല. 

2അവര്‍ ചെയ്യുന്ന തിന്മകളെയോര്‍ത്ത്‌ 
അവര്‍ ലജ്ജിക്കണം. പക്ഷേ അവര്‍ ലജ്ജിക്കു 
ന്നില്പതന്നെ. തങ്ങളുടെ പാപങ്ങള്‍ക്ക്‌ അവര്‍ 
അപമാനിതരാകണം എന്നത്‌ അവര്‍ മനസ്സിലാ 
ക്കുന്നില്ല. അതിനാല്‍ മറ്റെല്ലാവരോടുമൊച്പം 
അവര്‍ ശിക്ഷിക്കപ്പെടും. ഞാന്‍ ജനങ്ങളെ 
ശിക്ഷിക്കുമ്പോള്‍ അവര്‍ നിലത്തെറിയപ്പെടും.” 
യഹോവയാണ്‌ അക്കാര്യങ്ങള്‍ പറഞ്ഞത്‌. 

13“അവരുടെ ഫലവും വിളകളും ഞാനെ 
ടുക്കും. അങ്ങനെ അവര്‍ക്കു വിളവില്ലാതെ 
യാകും.” യഹോവയില്‍ നിന്നുള്ളതായിരുന്നു 
ഈ സന്ദേശം. “മുന്തിരിവള്ളിയില്‍ ഒരു മുന്തിരി 
യും കാണുകയില്ല. അത്തിമരത്തില്‍ ഒരൊറ്റ 
അത്തിപ്പഴവും ഉണ്ടായിരിക്കില്ല. ഇലകള്‍ 























724 


പോലും ഉണങ്ങിക്കൊഴിയും. ഞാന്‍ നല്‍കിയ 
തൊക്കെയും ഞാനെടുക്കും. 
നമ്മളെന്തിനാണിവിടെ ഇരിക്കുന്നതു 
തന്നെ? വരൂ, നമുക്കു ശക്തനഗരങ്ങളിലേക്കു 
ഓടിപ്പോകാം. നമ്മുടെ ദൈവമാകുന്ന യഹോ 
വ നമ്മെ മരിക്കാന്‍ വിടുകയാണെങ്കില്‍ നമുക്ക 
വിടെ മരിക്കാം. നമ്മള്‍ യഹോവയ്ക്കെതിരെ 
പാപം ചെയ്തിരിക്കുന്നു. അതിനാല്‍ ദൈവം 
നമ്മള്‍ക്കു കുടിക്കാന്‍ വിഷ ജലം തന്നു. 
15*സമാധാനം കിട്ടുമെന്നു നമ്മള്‍ പ്രതീക്ഷി 
ച്ചു, പക്ഷേ ഒരു നന്മയും കൈവന്നില്ല. സൂഖ 
പ്പെടുന്ന സമയം നമ്മള്‍ പ്രതീക്ഷിച്ചു. പക്ഷേ 
ഭീതി മാത്രമാണ്‌ നമ്മെ കാത്തുനിന്നത്‌. 
1ദാ൯ഗോത്രക്കാരുടെ ദേശത്തുനിന്നും ശത്രു 
വിറ കുതിരകളുടെ കിതപ്പു നമ്മള്‍ കേട്ടു. 
അവയുടെ കുളമ്പടിയൊച്ചയില്‍ നിലം വിറ 
യ്ക്കുന്നു. നാടും അതിലുള്ള സകലതും നശിപ്പി 
ക്കാനാണ്‌ അവര്‍ വന്നിരിക്കുന്നത്‌. നഗരവും 
അതില്‍ വസിക്കുന്ന സകലരെയും നശിപ്പിക്കാ 
നാണ്‌ അവര്‍ വന്നിരിക്കുന്നത്‌. 
17യെഹൂദക്കാരേ, നിങ്ങളെ ആക്രമിക്കാന്‍ 
ഞാന്‍ വിഷസര്‍പ്പങ്ങളെ അയയ്ക്കുന്നു. ആ 
സര്‍പ്പങ്ങളെ നിയന്ത്രിക്കാന്‍ കഴികയില്ല. ആ 
സര്‍പ്പങ്ങള്‍ നിങ്ങളെ കടിക്കും.” യഹോവയില്‍ 
നിന്നുള്ളതാണ്‌ ഈ സന്ദേശം. 

16ദൈവമേ, ഞാന്‍ വളരെ ദു:ഖത്തിലും യാത 
നയിലുമാണ്‌. 

19 എനെറെ ജനത്തെ ശ്രദ്ധിക്കുക. ഈ രാജ്യ 
ത്തെവിടെയും മനുഷ്യര്‍ സഹായത്തിനായി 
നിലവിളിക്കുകയാണ്‌. അവര്‍ പറയുന്നു, 
“യഹോവയിപ്പോഴും സീയോനിലുണ്ടോ? 
സീയോനിന്‍െറ രാജാവ്‌ ഇപ്പോഴും അവിടെയു 
ണ്ടോ?” പക്ഷേ ദൈവം പറയുന്നു, “യെഹൂദ 
ക്കാര്‍ തങ്ങളുടെ വിലകെട്ട വിദേശ വിഗ്രഹ 
ങ്ങളെ ആരാധിച്ചു. അതെന്നെ വളരെ കോപാ 
കുലനാക്കി! അവരെന്തിനതു ചെയ്തു?” 

2 ജനം ഇങ്ങനെ പറയുകയും ചെയ്യുന്നു, 
“വിളവെടുപ്പുകാലം കഴിഞ്ഞു. വേനല്‍ കഴി 
ഞ്ഞു, എന്നിട്ടും നമ്മള്‍ രക്ഷപ്പെട്ടില്ല.” 

2എനന്‍െറെ ജനത്തിനു മുറിവേറ്റിരിക്കുന്നു. 
അതിനാല്‍ എനിക്കും മുറിവേറ്റിരിക്കുന്നു. 
സംസാരിക്കാനാവാത്തവിധം ദൂ:ഖിതനാണ്‌ 
ഞാന്‍. 

മാഥിലെയാദില്‍ തീര്‍ച്ചയായും ചില മരുന്നുക 
ളുണ്ട. ഗിലെയാദില്‍ തീര്‍ച്ചയായും ഒരു വൈദ്യ 
നുണ്ട്‌. എന്നിട്ടുമെന്താണെന്‍െറ ജനത്തിന്‍െറ 
മുറിവുകള്‍ ഭേദമാകാത്തത്‌? 
എട തലയില്‍ ജലം നിറയുകയും കണ്ണു 

കള്‍ കണ്ണീര്‍ധാരയാകുകയും ചെയ്തിരുന്നെ 
ങ്കില്‍ നശിപ്പിക്കപ്പെട്ട എന്‍െറ ജനത്തിനായി 
രാത്രിയും പകലും ഞാന്‍ കരഞ്ഞേനെ. 

മരുഭൂമിയില്‍ എനിക്കൊരിടമുണ്ടായിരുന്നെ 
ങ്കില്‍, ഒരു വഴിയമ്പലമുണ്ടായിരുന്നെങ്കില്‍, 
എനിക്കെന്‍റെ ജനത്തെ വിട്ടുപോകാന്‍ കഴി 
ഞ്ഞേനെ. എനിക്ക വരില്‍നിന്നും അകന്നു 
പോകാന്‍ കഴിഞ്ഞേനെ. എന്തുകൊണ്ടെന്നാല്‍ 
അവരെല്ലാം ദൈവത്തോട്‌ അവിശ്വസ്തരാകു 
ന്നു. അവരെല്ലാം അവനെതിരായിരിക്കുന്നു. 

3“അവര്‍ തങ്ങളുടെ നാക്ക്‌ വില്ലുപോലെ ഉപ 
യോഗിക്കുന്നു; നുണകള്‍ അവരുടെ വായില്‍ 
നിന്നും ശരങ്ങള്‍പോലെ പറക്കുന്നു. സത്യമല്ല; 
നുണകള്‍ ഈ നാട്ടില്‍ ശക്തിയോടെ വളര്‍ന്നി 
രിക്കുന്നു. അവര്‍ ഒരു പാപത്തില്‍നിന്നും മറ്റൊ 
ന്നിലേക്കു പോകുന്നു. അവര്‍ക്ക്‌ എന്നെ അറിക 


























725 


യില്ല.” യഹോവയാണ്‌ ഈ കാര്യങ്ങള്‍ പറ 
ഞ്ഞത്‌. 

നിങ്ങളുടെ അയല്‍ക്കാരെ നിരീക്ഷിക്കുക! 
നിങ്ങളുടെ സ്വന്തം സഹോദരന്മാരില്‍ ആശ്ര 
യിക്കരുത്‌! എന്തുകൊണ്ടെന്നാല്‍, ഓരോ 
സഹോദരനും വഞ്ചകനാകുന്നു. ഓരോ അയല്‍ 
ക്കാരനും നിങ്ങളുടെ പിന്നില്‍ നിന്നും സംസാ 
രിക്കുന്നു. 

ഓരോരുത്തരും തന്റെ അയല്‍ക്കാരനോടു 
നുണ പറയുന്നു. ആരും സത്യം പറയുന്നില്ല. 
യെഹൂദക്കാര്‍ തങ്ങളുടെ നാവുകളെ നുണ പറ 
യാന്‍ പഠിപ്പിച്ചിരിക്കുന്നു. തിരിച്ചുവരാന്‍ കഴി 
യാത്തത്ര ക്ഷീണിക്കുംവരെ അവര്‍ പാപം 
ചെയ്തു. 

ദോഷങ്ങള്‍ ഒന്നിനു പിറകേ ഒന്നായി വന്നു. 
നുണകളും ഒന്നിനു പിറകേ ഒന്നായി വന്നു. 
ജനം എന്നെ അറിയാന്‍ വിസമ്മതിച്ചു.” യഹോ 
വയാണിതു പറഞ്ഞത്‌. 

അതിനാല്‍ സര്‍വ്വശക്തനായ യഹോവ പറ 
യുന്നുഃ “പണിക്കാരന്‍ തീയിലിട്ട്‌ ലോഹത്തി 
നെറ മാറ്റു നോക്കുന്നു. യെഹൂദക്കാരെ ഞാന്‍ 
അങ്ങനെ പരീക്ഷിക്കും. എനിക്കു മറ്റൊരു മാര്‍ഗ്ഗ 
മില്ല. എന്‍െറ ജനം പാപം ചെയ്തിരിക്കുന്നു! 

&്കൂര്‍ത്ത അമ്പുകള്‍ പോലുള്ള നാക്കുകള്‍ 
യെഹുദര്‍ക്കുണ്ട്‌. അവരുടെ വായകള്‍ നുണ 
പറയുന്നു. ഓരോരുത്തനും അയല്‍ക്കാരനോടും 
മധുരമായി സംസാരിക്കുന്നു. പക്ഷേ അവന്‍ 
അയല്‍ക്കാരനെ ആക്രമിക്കാന്‍ ഗൂഡാലോചന 
യും നടത്തുന്നു. 

9$യെഹൂദക്കാരെ, എനിക്കു ശിക്ഷിക്കണം.” - 
യഹോവയില്‍നിന്നുള്ള സന്ദേശമാണിത്‌ - 
“അത്തരക്കാരെ എനിക്കു ശിക്ഷിക്കേണ്ടിവരു 
മെന്ന്‌ നിങ്ങള്‍ക്കറിയാം. അവരര്‍ഹിക്കുന്ന 
ശിക്ഷ ഞാന്‍ അവര്‍ക്കു നല്‍കണം.” 

10പര്‍വ്വതങ്ങള്‍ക്കായി ഞാന്‍ (യിരെമ്യാവ്‌ 
ഉച്ചത്തില്‍ നിലവിളിക്കും. ശൂന്യമായ വയലു 
കള്‍ക്കായി ഞാനൊരു ശ്മശാനഗാനം പാടും. 
എന്തുകൊണ്ടെന്നാല്‍, ജീവനുള്ളവ എടുക്കപ്പെ 
ട്ടു ആരുമിപ്പോള്‍ അവിടെ സഞ്ചരിക്കുന്നില്പ. 
കാലികളുടെ ശബ്ദമിപ്പോള്‍ അവിടെ കേള്‍ 
ക്കാനാവില്ല. പക്ഷികള്‍ പറന്നുപോയിരിക്കു 
ന്നു. മൃഗങ്ങളും പോയിരിക്കുന്നു. 

1“യഹോവയായ ഞാന്‍ യെരുശലേം നഗര 
ത്തെ ഒരു അഴുക്കുകൂമ്പാരമാക്കും. അത്‌ കുറുനരി 
കളുടെ വസതിയായിത്തീരും. യെഹുദാദേശ 
ത്തെ നഗരങ്ങളെ ഞാന്‍ തകര്‍ക്കും. അങ്ങനെ 
ആരും അവിടെ വസിക്കാതെയാക്കും.” 

ഇതൊക്കെ മനസ്സിലാക്കാന്‍ തക്ക ജ്ഞാനമു 
ഒളവനുണ്ടോ? യഹോവയാല്‍ പഠിപ്പിക്കപ്പെട്ട 
ആരെങ്കിലുമുണ്ടോ? യഹോവയുടെ സന്ദേശം 
വിശദീകരിക്കാന്‍ ആര്‍ക്കെങ്കിലും കഴിയുമോ? 
ആ ദേശം എന്തിനാണു നശിപ്പിക്കപ്പെടുത്‌? 
എന്തിനാണവിടം ആരും പോകാത്ത ശുന്യമരു 
ഭൂമിപോലെയാക്കിയത്‌? 

13ഈ ചോദ്യങ്ങള്‍ക്കു യഹോവ മറുപടി 
നല്‍കി. അവന്‍ പറഞ്ഞു, “എന്തെന്നാല്‍ യെഹൂ 
ദക്കാര്‍ എന്‍െറ ഉപദേശങ്ങളില്‍ നിന്നകന്നു. 
അവര്‍ക്കു ഞാനെന്‍റെ ഉപദേശങ്ങള്‍ നല്‍കി. 
പക്ഷേ അവരൊരിക്കലും എന്നെ ചെവിക്കൊ 
ഒളുകയോ എന്‍െറ ഉപദേശങ്ങളനുസരിക്കുക 
യോ ചെയ്തില്ല. 

14യെഹൂദക്കാര്‍ അവരുടെ വഴിയില്‍ ജീവി 
ച്ചു. അവര്‍ കഠിനഹൃദയരായിരുന്നു. വ്യാജദൈ 
വമായ ബാലിനെ അവര്‍ അനുഗമിച്ചു. ആ 











~~ 

















യിരെമ്യാവ്‌ 9:4-24 


വ്യാജദൈവങ്ങളെ അനുഗമിക്കാനാണ്‌ പൂര്‍വ്വി 
കര്‍ അവരെ പഠിപ്പിച്ചത്‌.” 

അതിനാല്‍, യിസ്രായേലിന്‍റെ ദൈവമാ 
കുന്ന, സര്‍വ്വശക്തനായ യഹോവ പറയുന്നു, 
“യെഹൂദക്കാരെ ഞാന്‍ ഉടനെ ശിക്ഷിക്കും. 

1യെഹൂദക്കാരെ ഞാ൯ അന്യരാജ്യങ്ങള്‍ക്കി 
ടയില്‍ ചിതറിക്കും. അവര്‍ അപരിചിതരാജ്യ 
ങ്ങളില്‍ വസിക്കും. അവരോ അവരുടെ പിതാ 
ക്കന്മാരോ ആ രാഷ്ട്രങ്ങളെപ്പറ്റി ഒരിക്കലും 
കേട്ടിരുന്നില്ല. ഞാന്‍ വാള്‍ക്കാരെ അയയ്ക്കും. 
അവര്‍ യെഹൂദക്കാരെ വധിക്കും. ആ ജനതയെ 
ഉന്മൂലനാശം ചെയ്യുംവരെ വാള്‍ക്കാര്‍ അവരെ 
കൊല്ലും.” 

17സര്‍വ്വശക്തനായ യഹോവ പറയുന്നതെ 
ന്തെന്നാല്‍: “ഇനി അക്കാര്യങ്ങളെപ്ഛറ്റി ചിന്തി 
ക്കുക! ശവസംസ്്‌കാരവേളയില്‍ വാടകയ്ക്കു 
കരയുന്ന സ്ത്രീകളെ വിളിക്കുക. ആ പണിക്കു 
സമര്‍ത്ഥകളായവരെ വേണം വരുത്താന്‍. 

8ജനം പറയുന്നു, “ആ സ്ത്രീകള്‍ വേഗം 
വന്ന്‌ ഞങ്ങള്‍ക്കുവേണ്ടി നിലവിളിക്കട്ടെ. 
അപ്പോള്‍ ഞങ്ങളുടെ കണ്ണുകളില്‍ കണ്ണീരു നിറ 
യും. ഞങ്ങളുടെ കണ്ണുകളില്‍ ജലപ്രവാഹം 
നിറയുകയും ചെയ്യും.” 

19൭ ച്ൃത്തിലുള്ള നിലവിളിയുടെ ശബ്ദം 
സീയോനില്‍നിന്നും കേള്‍ക്കുന്നുഃ “ഞങ്ങള്‍ 
അക്ഷരാര്‍ത്ഥത്തില്‍ നശിപ്പിക്കപ്പെട്ടു! ഞങ്ങള്‍ 
അക്ഷരാര്‍ത്ഥത്തില്‍ അപമാനിതരായി! ഞങ്ങള്‍ 
ഞങ്ങളുടെ ദേശം വിട്ടു പോകണം. എന്തെ 
ന്നാല്‍, ഞങ്ങളുടെ വസതികള്‍ തകര്‍ക്കപ്പെട്ടി 
രിക്കുന്നു. ഞങ്ങളുടെ വീടുകള്‍ വെറും പാറക്കൂട്ട 
ങ്ങളാക്കപ്പെട്ടിരിക്കുന്നു.”” 

20യെഹുദയിലെ സ്ത്രീകളേ, ഇനി യഹോവ 
യൂടെ സന്ദേശം കേള്‍ക്കുക. യഹോവയുടെ 
വായില്‍ നിന്നുള്ള വാക്കുകള്‍ ശ്രവിക്കുക. 
യഹോവ പറയുന്നു, “നിങ്ങളുടെ പുത്രിമാരെ 
ഉച്ചത്തില്‍ കരയാന്‍ പഠിപ്പിക്കുക. ഓരോ സ്ത്രീ 
യും ഈ ശ്മശാനഗീതം പാടാന്‍ പഠിക്കണം: 

21'മരണം വന്നിരിക്കുന്നു. ഞങ്ങളുടെ ജനാല 
കളിലൂടെ മരണം കയറിയിരിക്കുന്നു. ഞങ്ങ 
ളുടെ കൊട്ടാരങ്ങളിലേക്കു മരണം വന്നിരിക്കു 
ന്നു. തെരുവില്‍ കളിക്കുന്ന ഞങ്ങളുടെ കുട്ടികള്‍ 
ക്കിടയിലേക്കു മരണം കടന്നുവന്നിരിക്കുന്നു. 
പൊതുസ്ഥലങ്ങളില്‍ കൂടിയിരിക്കുന്ന ചെറുപ്പ 
ക്കാര്‍ക്കിടയിലേക്കു മരണം കടന്നുവന്നിര 
ക്കുന്നു.” 

മയിരെമ്യാവേ, ഇക്കാര്യങ്ങള്‍ പറയുക: 
“യഹോവ പറയുന്നു, മൃതദേഹങ്ങള്‍ വയലുക 
ളില്‍ ചാണകം പോലെ കുമിഞ്ഞുകൂടും. കര്‍ഷ 
കര്‍ കൊയ്തെടുത്ത ധാന്യങ്ങള്‍പോലെ അവ 
രുടെ ശവങ്ങള്‍ നിലത്തു കിടക്കും. പക്ഷേ 
അവ സമാഹരിക്കാന്‍ ആരുമുണ്ടായിരിക്കുക 
യില്ല.” 

23൬യഹോവ പറയുന്നു: “ജ്ഞാനികള്‍ സ്വന്തം 
ജ്ഞാനത്തെച്ചൊല്ലി അഹങ്കരിക്കരുത്‌. ശക്തിമാ 
ന്മാര്‍ സ്വന്തം ശക്തിയെച്ചൊല്ലി അഹങ്കരിക്ക 
രുത്‌. ധനികര്‍ തന്‍െറ പണത്തെച്ചൊല്ലി അഹങ്ക 
രിക്കരുത്‌. 

24ആര്‍ക്കെങ്കിലും അഹങ്കരിക്കണമെന്നുണ്ടെ 
ങ്കില്‍ അവര്‍ ഇക്കാര്യങ്ങളില്‍ അഹങ്കരിക്കട്ടെ: 
അവന്‍ എന്നെ അറിയാന്‍ പഠിച്ചുവെന്നഹങ്ക 
രിക്കട്ട. ഞാന്‍ യഹോവയാകുന്നു എന്നും 
ഞാന്‍ കാരുണ്യവാനും നീതിയുക്തനുമാണെ 
ന്നും ഈ ഭൂമിയില്‍ ഞാന്‍ നീതി നടത്തുന്നു 
വെന്നും തനിക്കു മനസ്സിലാകുന്നുവെന്ന്‌ അവന്‍ 























യിരെമ്യാവ്‌ 9:25-10:22 


പ്രശംസിക്കട്ടെ. അക്കാര്യങ്ങള്‍ ഞാന്‍ ഇഷ്ടപ്പെ 


726 


അവന്‍. ദൈവം കോപിക്കുമ്പോള്‍ ഭൂമി വിറ 





ടുന്നു.” യഹോവയില്‍ നിന്നുള്ളതായിരുന്നു ഈ 
സന്ദേശം. 

മട്ട്ശരീരത്തില്‍ മാത്രം പരിച്ഛേദനം നട 
ത്തിയവരെ ഞാന്‍ ശിക്ഷിക്കുന്ന കാലം വരുന്നു. 
2%ണനജിപ്ത്‌, യെഹൂദാ, എദോം, അമ്മോന്‍, 
മോവാബ്‌ എന്നീ രാജ്യങ്ങളിലുള്ളവരെയും 
മരുഭൂമിയില്‍ വസിക്കുന്നവരെയുംപറ്റിയാണു 
ഞാന്‍ പറയുന്നത്‌. ആ രാജ്യങ്ങളിലുള്ളവരൊ 
ന്നും ശരീരത്തില്‍ പരിഛേദനം നടത്തിയവരല്ല. 
പക്ഷേ യിസ്രായേല്‍കുടുംബത്തില്‍ നിന്നുള്ള 
വര്‍ ഹൃദയത്തില്‍ പരിഛേദനം നടത്തിയ 
വരല്ല.”” യഹോവയില്‍നിന്നുള്ളതാകുന്നു ഈ 
സന്ദേശം 








യഹോവയും വിഗ്രഹങ്ങളും 
] യിസ്രായേല്‍കുടുംബമേ, യഹോവയെ, 
അവന്‍ നിങ്ങളെപ്പറ്റി പറയുന്നതിനെ, 
ശ്രവിക്കുക! 2യഹോവ പറയുന്നതിതാണ്‌: 

“വിദേശീയരെപ്പോലെ ജീവിക്കരുത്‌. ആകാശ 
ത്തിലെ പ്രത്യേക അടയാളങ്ങളെ ഭയപ്പെടരുത്‌. 
മറ്റു രാഷ്ട്രങ്ങള്‍ ആകാശത്തു കാണുന്ന ഈ 
അടയാളങ്ങളെ ഭയപ്പെടുന്നു. എന്നാല്‍ നിങ്ങള്‍ 
അവയെ ഭയപ്പെടരുത്‌. 

അന്യരുടെ ആചാരങ്ങള്‍ വിലകെട്ടതാകുന്നു. 
എന്തുകൊണ്ടെന്നാല്‍, അവരുടെ ദേവന്മാര്‍ 
അവരുണ്ടാക്കിയ വെറും പ്രതിമകള്‍ മാത്രം. 
അവരുടെ വിഗ്രഹങ്ങള്‍ കാട്ടിലെ തടി വെട്ടി 
യെടുത്ത്‌ ഉളികൊണ്ടു രൂപപ്പെടുത്തിയ വെറും 
പ്രതിമകള്‍. 

കുറച്ചു വെള്ളിയും സ്വര്‍ണ്ണവുംകൊണ്ട്‌ 
അവര്‍ വിഗ്രഹങ്ങളെ മനോഹരമാക്കുന്നു. 
പിന്നെ അവര്‍ ചുറ്റികയും ആണിയുമുപയോ 
ഗിച്ച്‌ അവയെ വീഴാതെ ഉറപ്പിക്കുന്നു. 

ആ അന്യരാജ്യങ്ങളുടെ വിഗ്രഹങ്ങള്‍ വെള്ള 
രിത്തോടുത്തിലെ കോലങ്ങള്‍ പോലെയാണ്‌. 
ആ വിഗ്രഹങ്ങള്‍ക്കു സംസാരിക്കാനാവില്ല. നട 
ക്കാനാകാത്തതിനാല്‍ മനുഷ്യര്‍ അവരെ എടു 
ത്തുകൊണ്ടു പോകുകയും വേണം. അതിനാല്‍ 
ആ വിഗ്രഹങ്ങളെ ഭയപ്പെടേണ്ടതില്ല. അവര്‍ക്കു 
നിങ്ങളെ മുറിവേല്ലിക്കാനാവില്ല. അവര്‍ക്ക്‌ 
നിങ്ങളെ സഹായിക്കാനുമാവില്ല!” 

യഹോവേ, നിന്നെപ്പോലെ ഒരുവനില്ല! നീ 
ഉജ്ജവലനാകുന്നു! നിന്‍െറ നാമം മഹത്തും ശക്ത 
വുമാകുന്നു! 

"ദൈവമേ, സകലരും നിന്നെ ആദരിക്കണം. 
സകല രാഷ്ട്രങ്ങളുടെയും രാജാവാണു നീ. 
അവരുടെ ആദരവു നീ അര്‍ഹിക്കുന്നു. മറ്റു 
രാഷ്ട്രങ്ങളില്‍ ധാരാളം ജ്ഞാനികളുണ്ട്‌. പക്ഷേ 
അവരാരും നിന്നെപ്പോലെ ജ്ഞാനിയല്ല. 

8അന്യരാഷ്ട്രങ്ങങിലെ എല്ലാ മനുഷ്യരും 
വിവേകശുന്യരും വിഡ്ഡികളുമാണ്‌. അവ 
രുടെ ഉപദേശങ്ങള്‍ വിലകെട്ട ദാരുശില്പങ്ങളില്‍ 
നിന്നും വരുന്നു. 

9തര്‍ശീശുനഗരത്തിലെ വെള്ളിയും ഈഫാ 
സുനഗരത്തിലെ സ്വര്‍ണ്ണവും കൊണ്ട്‌ അവര്‍ 
തങ്ങളുടെ വിഗ്രഹങ്ങളുണ്ടാക്കുന്നു. മരയാശാരി 
മാരും കൊല്ലന്മാരുമാണ്‌ ആ വിഗ്രഹങ്ങളുണ്ടാ 
ക്കുന്നത്‌. അവര്‍ ആ വിഗ്രഹങ്ങളില്‍ നീലയും 
ഉരതയും കൊണ്ടുള്ള തുണികള്‍ പുതപ്പിക്കുന്നു. 
“ജ്ഞാനികള്‍” ആ “ദേവന്മാരെ” ഉണ്ടാക്കുന്നു. 

പക്ഷേ യഹോവയാണ്‌ ഏക സത്യദൈവം. 
സത്യമായും ജീവിക്കുന്ന ഏക ദൈവം അവനാ 
കുന്നു. നിത്യമായി ഭരിക്കുന്ന രാജാവാകുന്നു 




















യ്ക്കുന്നു. ആ വിദേശികള്‍ക്കാകട്ടെ അവന്‍െറ 
കോപത്തെ സഹിക്കാനുമാവില്ല. 

യഹോവ പതയുന്ന “അവരോട്‌ ഈ സന്ദേ 
ശം പറയുക: “ആ വ്യാജദൈവങ്ങള്‍ സ്വര്‍ഗ്ഗമോ 
Se ഉണ്ടാക്കിയിട്ടില്ല. അവര്‍ നശിപ്പിക്ക 

ടുകയും ഭൂമിയില്‍നിന്നും സ്വര്‍ഗ്ഗത്തില്‍ 

നിന്നും അപ്രത്ൃക്ഷമാകുകയും ചെയും.” 

2ദൈവമാണ്‌ തന്‍െറ ശക്തിയുപയോഗിക്കു 
കയും ഭൂമിയെ സൃഷ്ടിക്കുകയും ചെയ്തത്‌. 
ദൈവം തന്‍െറ ജ്ഞാനം ഉപയോഗിക്കുകയും 
ലോകത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. തന്‍െറ 
ധാരണാശക്തികൊണ്ട ദൈവം ആകാശത്തെ 
ഭൂമിക്കുമേല്‍ നിവര്‍ത്തി. 

13ദൈവം ഇടിമുഴക്കത്തെ ഉണ്ടാക്കുന്നു, ആകാ 
ശത്തുനിന്നും അവന്‍ വലിയ ജലപ്രവാഹത്തെ 
യും സൃഷ്ടിക്കുന്നു. ഭൂമിയിലെല്പായിടവും 
അവന്‍ ആകാശത്ത്‌ മേഘങ്ങളുയര്‍ത്തുന്നു. മഴ 
യോടൊപ്പം അവന്‍ മിന്നലിനെ അയയ്ക്കുന്നു. 
തന്‍െറ നിലവറകളില്‍നിന്നും അവന്‍ കാറ്റിനെ 
കൊണ്ടുവരുന്നു. 

14മനുഷ്യര്‍ എത്ര ബുദ്ധിശൂന്യര്‍! കൊല്ലന്മാര്‍ 
തങ്ങള്‍ത്തന്നെയുണ്ടാക്കിയ വിഗ്രഹങ്ങളാല്‍ 
നാണംകെടുത്തപ്പെടുന്നു. ആ വിഗ്രഹങ്ങള്‍ 
പൊളിയല്ലാതെ ഒന്നുമല്ല. അവര്‍ വിവേക 
ശൂന്്യര്‍. 

15ആ വിഗ്രഹങ്ങള്‍ വിലകെട്ടതും ജീവനി 
ല്ലാത്തവയുമാണ്‌. ന്യായവിധിയുടെ കാലത്ത്‌ 
ആ വിഗ്രഹങ്ങള്‍ തകര്‍ക്ക പ്പെടും. 

1പക്ഷേ യാക്കോബിന്‍റെ ദൈവം ആ വിഗ്ര 
ഹങ്ങള്‍ പോലെയല്ല. ദൈവം എല്ലാം സൃഷ്ടി 
ച്ചു. തന്‍െറ ജനതയാകുവാ൯ന്‍ ദൈവം തെര 
ഞ്ഞെടുത്ത കുടുംബമാണ്‌ യിസ്ധായേല്‍. “സര്‍ 
വശക്തനായ യഹോവ” എന്നാകുന്നു ദൈവ 
ത്തിന്‍െറ പേര്‍. 











വിനാശത്തിന്‍െറ വരവായി 
17നിങ്ങള്‍ക്കുള്ളതെല്ലാമെടുത്ത്‌ പുറപ്പെടാന്‍ 
തയ്യാറാകുക. നിങ്ങള്‍ യെഹൂദക്കാര്‍ നഗര 
ത്തില്‍ പ ശത്രുക്കളതിനെ വള 
യുകയും ചെയ്ത്‌ രിക്കുന്നു. 

18യഹോവ പറയുന്നു: ഇ യെഹൂദ 
ക്കാരെ ഞാന്‍ ഈ രാജ്യത്തുനിന്നും പുറത്താ 
ക്കും. അവര്‍ക്കു ഞാന്‍ വേദനയും ദുരിതവും 
നല്‍കും. അവര്‍ ഒരു പാഠം പഠിക്കുന്നതിനായി 
ഞാനിങ്ങനെ ചെയ്യും.” 

19, എനിക്ക്‌ (യിരെമ്യാവ്‌) വല്ലാതെ മുറി 
വേറ്റിരിക്കുന്നു. എനിക്കു പരിക്കേറ്റിരിക്കുന്നു. 
അതു സുഖപ്പെടുകയുമില്ല. എന്നിട്ടും ഞാന്‍ 
എന്നോടു പറഞ്ഞു, “ഞതാണെന്‍െറെ അസുഖം. 
അതു ഞാനനുഭവിച്ചേ പറ്റൂ.” 

2 എനന്‍െറെ കൂടാരം നശിപ്പിക്കപ്പെട്ടു. കൂടാര 
ത്തിന്‍റെ കയറുകള്‍ പൊട്ടിയിരിക്കുന്നു. 
എന്‍െറ മക്കള്‍ എന്നെ വിട്ടുപോയി. അവര്‍ 
പോയിരിക്കുന്നു. എന്‍െറ കൂടാരം ഉറപ്പിക്കാന്‍ 
ആരും അവശേഷിച്ചില്ല. എനിക്കൊരഭയസ്ഥാ 
നമുണ്ടാക്കാന്‍ ആരും അവശേഷിക്കുന്നില്ല. 

2ഇടയന്മാര്‍ (നേതാക്കള്‍) ബുദ്ധിഹീനര്‍. 
അവര്‍ യഹോവയെ കണ്ടെത്താന്‍ ശ്രമിക്കു 
ന്നില്ല. അവര്‍ ജ്ഞാനികളല്ലാത്തതിനാല്‍ ആട്ടി 
ന്‍പറ്റങ്ങള്‍ (മനുഷ്യര്‍) ചിതറപ്പെടുകയും നഷ്ട 
പ്പെടുകയും ചെയ്തു. 

ശ്രദ്ധിക്കുക! ഒരു വലിയ ശബ്ദം! ആ ശബ്ദം 
വടക്കുനിന്നും വരുന്നു. അത്‌ യെഹൂദയിലെ 


727 


നഗരങ്ങളെ നശിപ്പിക്കും. യെഹൂദാ ഒരു ശൂന്യമ 
രുഭൂമിയായിത്തീരും. അത്‌ കൂറുനരികള്‍ക്കൊരു 
താവളമായിത്തീരും. 

യഹോവേ, എങ്ങനെ ജീവിക്കണമെന്ന്‌ 
സത്യത്തില്‍ ജനങ്ങള്‍ക്കുറിയില്ലെന്ന്‌ എനിക്ക 
റിയാം. ശരിയായ ജീവിതരീതിയേതെന്ന്‌ സത്ൃ 
ത്തില്‍ മനുഷ്യര്‍ക്കറിയില്ല. 

24“യഹോവേ, ഞങ്ങളെ തിരുത്തിയാലും! 
പക്ഷേ നീതി കാട്ടേണമേ! കോപത്താല്‍ 
ഞങ്ങളെ ശിക്ഷിക്കരുതേ! 

25അങ്ങു കോപിച്ചിരിക്കുന്നെങ്കില്‍, അന്യരാ 
ഷ്ട്രങ്ങളെ ശിക്ഷിച്ചാലും. അവര്‍ നിന്നെ 
അറിയുകയോ ആദരിക്കുകയോ ചെയ്യുന്നില്ല. 
അവര്‍ നിന്നെ ആരാധിക്കുന്നില്ല. ആ രാഷ്ട്ര 
ങ്ങള്‍ യാക്കോബിന്‍റെ കുടുംബത്തെ നശി 
പ്പിച്ചു. യിസ്രായേലിനെ അവര്‍ പൂര്‍ണ്ണമായും 
നശിപ്പിച്ചു. യിസ്രായേലിനന്‍െറ മാതൃഭൂമി അവര്‍ 


നശിപ്പിച്ചു. 


കരാര്‍ ലംഘിക്കപ്പെട്ടിരിക്കുന്നു 
യിരെമ്യാവിനു ലഭിച്ച സന്ദേശമാണിത്‌. 

] യഹോവയില്‍നിന്നും വന്നതാണ്‌ ഈ 
സന്ദേശം: 2“യിരെമ്യാവേ, ഈ കരാറിന്‍െറ 
വാക്കുകളെ ശ്രവിക്കുക. യെഹൂദക്കാരോട ഇതെ 
പ്പറ്റിയെല്പാം പറയുക. യെരൂശലേമില്‍ ജീവി 
ക്കുന്നവരോട്‌ ഇക്കാര്യങ്ങള്‍ പറയുക. 3യിസ്രാ 
യേലിന്‍െറ ദൈവമാകുന്ന യഹോവ പറയുന്ന 
തിതാണ്‌. “ഈ കരാര്‍ അനുസരിക്കാത്തവന്‍ 
ദുരിതങ്ങളുണ്ടാകും.” നിങ്ങളുടെ പൂര്‍വ്വികരു 
മായി ഞാനുണ്ടാക്കിയ തത 
ഞാന്‍ പറയുന്നത്‌. അവരെ ഈജിപ്തില്‍ നി 
ന്നും പുറത്തേക്കുകൊണ്ടുവന്ന കാലത്താണ്‌ 
അവരുമായി ഞാന്‍ ഈ കരാറുണ്ടാക്കിയത്‌. 
പല ദുരിതങ്ങളുടെയും സ്ഥലമായിരുന്നു ഈജി 
പ്ത്‌-ഇരുമ്പ്‌ ഉരുക്കാന്‍ പോന്നത്ര ചൂടുള്ള അടു 

പോലെയായിരുന്നു അത്‌. എന്നെ അനുസ 
രിക്കുകയും ഞാന്‍ കല്ലിക്കുന്നതു മുഴുവനും നട 
പ്പാഠക്കുകയും ചെയ്യുക. നിങ്ങള്‍ അങ്ങനെ ചെ 
യ്താല്‍ നിങ്ങളെന്റെ ജനമാവുകയും ഞാ൯ 
നിങ്ങളുടെ ദൈവമാകുകയും ചെയ്യും. 

നിങ്ങളുടെ പൂര്‍വ്വികരുമായി ഞാനുണ്ടാ 
ക്കിയ കരാര്‍ പാലിക്കുന്നതിനാണു ഞാനി 
ങ്ങനെ ചെയ്തത്‌. അവര്‍ക്ക്‌ വളരെ വളക്കൂറുള്ള 
-പാലും തേനുമൊഴുകുന്ന-സ്ഥലം ഞാന്‍ വാ 
ഗ്ദാനം ചെയ്തു. നിങ്ങളിന്നു താമസിക്കുന്നത്‌ 
ആ രാജ്യത്താണ്‌.” 

ഞാന്‍ മറുപടി പറഞ്ഞു, 
ആമേന്‍.” 

യഹോവ എന്നോടു പറഞ്ഞു, “യിരെമ്യാ 
വേ, യെഹൂദയിലെ പട്ടണങ്ങളിലും യെരൂശലേ 
മിലെ തെരുവുകളിലും ഈ സന്ദേശം പ്രസംഗി 
ക്കുക. ഇതാണു സന്ദേശം: ഈ കരാറിലെ വാക്കു 
കള്‍ ശ്രദ്ധിക്കുക. എന്നിട്ട്‌ ആ നിയമങ്ങള്‍ അനു 
സരിക്കുകയും ചെയ്യുക. "നിങ്ങളുടെ പൂര്‍വ്വി 
കരെ ഈജിപ്തുദേശത്തുനിന്നും പുറത്തു 
കൊണ്ടുവരവേ ഞാനവരോടു താക്കീതു ചെ 
യ്തിരുന്നു. ഇന്നേദിവസം വരെ ഞാനവരെ 
വീണ്ടും വീണ്ടും താക്കീതു ചെയ്തു. എന്നെ 
അനുസരിക്കാന്‍ ഞാനവരോടു പറഞ്ഞു. 
പക്ഷേ നിങ്ങളുടെ പൂര്‍വ്വികര്‍ എന്നെ ശ്രവി 
ചില്ല. അവര്‍ കഠിനഹൃദയരായിരുന്നു. സ്വന്തം 
ദുഷ്ട ഹൃദയത്തിന്‍െറ ഇഷ്ടത്തിനൊത്തു പ്രവ 
ര്‍ത്തിക്കുകയും ചെയ്തു. അനുസരിക്കാതിരു 
ന്നാല്‍ അവര്‍ക്കു ദോഷങ്ങളുണ്ടാകുമെന്നാണ്‌ 














“യഹോവേ, 














യിരെമ്യാവ്‌ 10:23-11:18 


കരാറില്‍ പറയുന്നത്‌. അതിനാല്‍ ഞാനവര്‍ക്ക്‌ 
ആ ദോഷങ്ങളെല്ലാം വരുത്തി! കരാര്‍ അനുസരി 
ക്കാന്‍ ഞാനവരോടു കല്ലിച്ചു. പക്ഷേ അവരതു 
ചെയ്തില്ല.” 

യഹോവ എന്നോടു പറഞ്ഞു, “യിരെമ്യാ 
വേ, യെഹൂദക്കാരും യെരൂശലേമില്‍ വസിക്കു 
ന്നവരും ഗൂഡാലോചന നടത്തി. 1പൂര്‍വ്വിക 
രുടെ അതേ പാപം തന്നെ അവരും ചെയ്യുന്നു. 
എന്‍െറ സന്ദേശം ശ്രവിക്കാന്‍ അവരുടെ പൂര്‍ 
വ്വികര്‍ വിസമ്മതിച്ചു. അവര്‍ അന്യദൈവ 
ങ്ങളെ പിന്തുടരുകയും ആരാധിക്കുകയും 
ചെയ്തു. പൂര്‍വ്വികരുമായി ഞാനുണ്ടാക്കിയ 
കരാര്‍ യിസ്രായേല്‍കുടുംബവും യെഹൂദാകു 
ടുംബവും ലംഘിച്ചു.” 

1അതിനാല്‍ യഹോവ പറയുന്നു: “യെഹൂ 
ദക്കാര്‍ക്ക്‌ ഞാന്‍ വൈകാതെ ചില ദുരിതങ്ങളു 
ണ്ടാക്കും. അവര്‍ക്ക്‌ രക്ഷപ്പെടാന്‍ കഴികയില്ല! 
അവര്‍ മനസ്താപപ്പെടും. സഹായത്തിനായി 
അവരെന്നോടു നിലവിളിച്ചു. പക്ഷേ ഞാന 
വരെ ശ്രദ്ധിക്കില്ല. 2യെഹൂദാപട്ടണങ്ങളിലുള്ള 
വരും യെരുശലേമിലെ തെരുവുകളിലുള്ളവരും 
സഹായത്തിനായി തങ്ങളുടെ വിഗ്രഹങ്ങ 
ളോടു പ്രാര്‍ത്ഥിക്കും. അവര്‍ ആ വിഗ്രഹങ്ങള്‍ക്ക്‌ 
ധൂപങ്ങള്‍ കത്തിക്കും. എന്നാല്‍ ആ ഭയാനക 
സമയത്ത്‌ യെഹുദക്കാരെ സഹായിക്കാന്‍ ആ 
വിഗ്രഹങ്ങള്‍ക്കു കഴിയുകയില്ല. 

13*യെഹൂദക്കാരേ, നിങ്ങള്‍ക്കു യെഹൂദയിലെ 
പട്ടണങ്ങളുടെയത്ര നിരവധി വിഗ്രഹങ്ങളുണ്ട്‌. 
വെറുക്കപ്പെടേണ്ട ദേവനായ ബാലിനെ ആരാ 
ധിക്കാന്‍ നിങ്ങള്‍ നിരവധി ബലിപീഠങ്ങളു 
ണ്ടാക്കി. യെരുശലേമിലെ തെരുവുകളുടെയത്ര 


























14“യിരെമ്യാവേ, ഈ യെഹൂദക്കാര്‍ക്കായി 
പ്രാര്‍ത്ഥിക്കരുത്‌. അവര്‍ക്കായി യാചിക്കരുത്‌. 
അവര്‍ക്കായി പ്രാര്‍ത്ഥനകളുരുവിടരുത്‌. ഞാന്‍ 
അതു ചെവിക്കൊള്ളുകയില്ല. അവര്‍ യാതന 
അനുഭവിച്ചു തുടങ്ങും. അപ്പോളവര്‍ സഹായ 
ത്തിനായി എന്നെ വിളിക്കുകയും ചെയ്യും. 
പക്ഷേ ഞാന്‍ അവരെ ശ്രവിക്കില്ല. 

15“എന്തുകൊണ്ടാണെന്‍റ യെഹുൂദയെന്ന 
സ്നേഹിത എന്‍റ ആലയത്തിലായിരിക്കു 
ന്നത്‌? അവിടെ വരാന്‍ അവള്‍ക്കൊരവകാശവു 
മില്ല. അവള്‍ പലതിന്മകളും ചെയ്തിരിക്കുന്നു. 
യെഹൂദാ, പ്രത്യേകബലികളും മൃഗബലികളും 
വിനാശത്തില്‍നിന്നും രക്ഷിക്കുമെന്നു നീ കരു 
തുന്നുണ്ടോ? എനിക്കു ബലികള്‍ അര്‍പ്പിച്ചാല്‍ 
ശിക്ഷയില്‍നിന്നും രക്ഷപ്പെടാമെന്നു നീ കരു 
തുന്നുവോ?” 

$യഹോവ നിനക്കൊരു പേരിട്ടു. അവന്‍ 
നിന്നെ വിളിച്ചു, “കാണാന്‍ സുന്ദരമായ പച്ച 
ഒലീവുമരമേ,” പക്ഷേ ഒരു കൊടുങ്കാറ്റില്‍ 
യഹോവ ആ മരത്തെ അഗ്നിക്കിരയാക്കും, 
അതിന്‍െറ ശാഖകള്‍ എരിയുകയും ചെയ്യും. 

17സര്‍വ്ൃവശക്തനായ യഹോവ നിന്നെ നട്ടു. 
ആ ദുരന്തം നിനക്കുണ്ടാകുമെന്ന്‌ അവന്‍ പറയു 
കയും ചെയ്തു. എന്തുകൊണ്ടെന്നാല്‍, യിസ്ധ്രാ 
യേല്‍ കുടുംബവും യെഹുദാകുടുംബവും തിന്മ 
കള്‍ ചെയ്തിരിക്കുന്നു. അവര്‍ ബാലിനു ബലി 
കള്‍ അര്‍പ്പിച്ചു.” അതെന്നെ കോപിപ്പിക്കുക 
യും ചെയ്തു. 














യിരെമ്യാവിനെതിരെ ദുഷ്ടപദ്ധതികള്‍ 
18അനാഫോത്തുകാര്‍ എനിക്കെതിരെ ഗൂഡാ 
ലോചനകള്‍ നടത്തുന്നത്‌ യഹോവ എനിക്കു 


യിരെമ്യാവ്‌ 11:19-12:15 


കാട്ടിത്തന്നു. അവര്‍ ചെയ്യുകയായിരുന്ന കാര്യ 
ങ്ങള്‍ യഹോവ എന്നെ കാണിച്ചു. അങ്ങനെ 
അവര്‍ എനിക്കെതിരാണെന്നു ഞാനറിഞ്ഞു. 
19ആ ജനം എനിക്കെതിരാണെന്ന്‌ യഹോവയെ 
നിക്കു കാണിച്ചുതരുംമുന്വേ ബലി കാത്തു നില്‍ 
ക്കുന്ന കുഞ്ഞാടിനെപ്പോലെയായിരുന്നു ഞാന്‍. 
അവര്‍ എനിക്കെതിരാണെന്നു ഞാന്‍ അറി 
ഞ്ഞിരുന്നില്ല. അവരെന്നെ്ചറ്റി ഇങ്ങനെ പറ 
ഞ്ഞു: “മരവും അതിന്‍റെ ഫലങ്ങളും നമുക്കു 
നശിപ്പിക്കാം! നമുക്കവനെ കൊല്ലാം! അപ്പോള്‍ 
മനുഷ്യര്‍ അവനെ മറക്കും.” 22പക്ഷേ യഹോ 
വേ, നീയൊരു നീതിമാനായ ന്യായാധിപന്‍. 
മനുഷ്യരുടെ ഹൃദയങ്ങളും മനസ്സുകളും 
എങ്ങനെ പരീക്ഷിക്കണമെന്നു നിനക്കറിയാം. 
എന്‍െറ വാദങ്ങള്‍ ഞാന്‍ നിന്നോടു പറയും. 
അര്‍ഹിക്കുന്ന ശിക്ഷ നീ അവര്‍ക്കു നല്‍കാന്‍ 
ഞാനിടയാക്കും. 

21അനാഥോത്തുകാര്‍ യിരെമ്യാവിനെ വധി 
ഓന്‍ ആലോചിക്കുകയായിരുന്നു. അവര്‍ 
യിരെമ്യാവിനോടു പറഞ്ഞു, “യഹോവയുടെ 
നാമത്തില്‍ പ്രവചനം നടത്തരുത്‌. അല്ലെങ്കില്‍ 
ഞങ്ങള്‍ നിന്നെ കൊല്ലും.” ആ അനാഥോത്തു 
കാരുടെ കാര്യത്തില്‍ യഹോവ ഒരു തീരുമാന 
മെടുത്തു. 2സര്‍വ്വശക്തനായ യഹോവ പറ 
ഞ്ഞു, “ഈ അനാഥോത്തുകാരെ ഞാന്‍ ഉടനെ 
ശിക്ഷിക്കും. അവരുടെ യുവാക്കള്‍ യുദ്ധത്തില്‍ 
മരിക്കും. അവരുടെ പുത്രന്മാരും പുത്രിമാരും പട്ടി 
ണികിടന്നു മരിക്കും. 2അനാഫോത്ത്‌ നഗര 
ത്തില്‍ ആരും അവശേഷിക്കുകയില്ല. ഒരുത്തരും 
അവശേഷിക്കുകയില്ല. ഞാനവരെ ശിക്ഷിക്കും. 
അവര്‍ക്കു ഞാന്‍ ചില ദോഷങ്ങളുണ്ടാക്കും.” 











യിരെമ്യാവ്‌ ദൈവത്തോടു പരാതിപ്പെടുന്നു 
യഹോവേ, ഞാന്‍ നിന്നോടു തര്‍ക്കിക്കു 
] മ്പോള്‍ നീയാണ്‌ എപ്പോഴും ശരി! പക്ഷേ 
ശരിയായി കാണപ്പെടാത്ത ചിലതിനെപ്പ്റ്റി 
നിന്നോടു ചോദിക്കാന്‍ എനിക്കാഗ്രഹമുണ്ട്‌. 
ദുഷ്ടന്മാരെന്തുകൊണ്ടു വിജയിക്കുന്നു? നിന 
ക്കൊട്ടും വിശ്വസിക്കാന്‍ കഴിയാത്തവര്‍ക്കെന്തു 
കൊണ്ടാണ്‌ ഇത്ര സുഖകരമായ ജീവിതം? 
ആ ദുഷ്ടജനങ്ങളെ നീ ഇവിടെയിട്ടിരിക്കു 
ന്നു. ശക്തമായ വേരുകളുള്ള ചെടികള്‍ പോലെ 
യാണവര്‍. അവര്‍ വളര്‍ന്നു കായ്ക്കുന്നു. അവ 
രുടെ വായകൊണ്ട്‌ നീ അവര്‍ക്ക്‌ അടുത്തവ 
നും പ്രിയപ്പെട്ടവനുമാണെന്ന്‌ അവര്‍ പറയു 
ന്നു. പക്ഷേ, ഹൃദയംകൊണ്ട്‌ അവര്‍ നിന്നില്‍ 
നിന്നും വളരെയകലെയാണ്‌. 
പക്ഷേ, യഹോവേ, എന്‍െറ ഹൃദയം നീ 
അറിയുന്നു. നീ എന്നെ കാണുകയും പരീക്ഷി 
ക്കുകയും ചെയ്താലും. ആ ദുഷ്ടന്മാരെ അറവു 
ശാലയിലേക്കുള്ള ആടുകളെപ്പോലെ വലിച്ചി 
ഴച്യാലും. അറവിന്‍െറ ദിവസത്തേക്കായി 
അവരെ തെരഞ്ഞെടുത്താലും. 
ഇവിടം എത്രനാളിങ്ങനെ വരണ്ടു കിടക്കും? 
പുല്ലുകള്‍ എത്രനാള്‍ ഉണങ്ങിക്കരിഞ്ഞു കിട 
ക്കും? മൃഗങ്ങളും പക്ഷികളുമെല്ലാം ചത്തിരിക്കു 
ന്നു. ദുഷ്ടന്മാരുടെ കുറ്റമാണുതാനും ഇത്‌. എന്നി 
ട്ടും ആ ദുഷ്ടന്മാര്‍ പറയുകയാണ്‌, “ഞങ്ങള്‍ 
ക്കെന്തു സംഭവിക്കുമെന്നു കാണുവാനുംമാത്രം 
കാലമൊന്നും യിരെമ്യാവ്‌ ജീവിക്കയില്ല.” 














യിരെമ്യാവിനുള്ള ദൈവ ത്തിന്‍െറ മറുപടി 
ട്യിരെമ്യാവേ, മനുഷ്യരുമായുള്ള 
യത്തില്‍ തളരുന്ന നീ കുതിരകള്‍ക്കെതിരെ 


728 


മത്സരിക്കുന്നതെങ്ങനെ? സുരക്ഷിതമായൊരിട 
ത്ത്‌ നീ തളര്‍ന്നാല്‍, അപകടകരമായൊരിടത്ത്‌ 
നീ എന്തുചെയ്യും? യോര്‍ദ്ദാ൯നദിക്കരയിലെ 
മുള്‍പ്പടര്‍പ്പുകളില്‍ നീ എന്തു ചെയ്യും? 

ഇവര്‍ നിന്‍െറ സ്വന്തം സഹോദരന്മാരാണ്‌. 
നിന്‍െറ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങള്‍ 
നിനക്കെതിരെ ഗൂഡാലോചന നടത്തുന്നു. 
നിന്‍െറ സ്വന്തം കുടുംബക്കാര്‍ നിനക്കെതിരെ 
ആക്രോശിക്കുന്നു. സ്നേഹിതരെപ്പോോലെ നി 
ന്നോടു സംസാരിക്കുമ്പോള്‍ പോലും അവരെ 
വിശ്വസിക്കരുത്‌.” 


യഹോവ തന്‍െറ ജനമായ യെഹൂ 
ദയെ തിരസ്കരിക്കുന്നു 

ഞാന്‍ എന്‍റെ ആലയം ഉപേക്ഷിച്ചിരിക്കു 
ന്നു. എനെറ സ്വന്തം സ്വത്തിനെ ഞാന്‍ കൈ 
വിട്ടിരിക്കുന്നു. ഞാന്‍ സ്നേഹിക്കുന്ന ഒരുവളെ 
(യെഹൂദാ) അവളുടെ ശത്രുക്കള്‍ക്കു നല്‍കിയി 
രിക്കുന്നു. 

“എന്‍െറ സ്വന്തം ജനത ഒരു കാട്ടുസിംഹത്തെ 
പ്പോലെ എനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. 
അവര്‍ എന്‍െറ നേര്‍ക്ക്‌ ഗര്‍ജ്ജിച്ചു. അതിനാല്‍ 
ഞാനവരില്‍ നിന്നകന്നു. 

“എന്റെറ സ്വന്തം ജനത, കഴുകന്മാരാല്‍ വളയ 
പ്പെട്ട, മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൃഗത്തെപ്പോ 
ലെയായിരിക്കുന്നു. ആ പക്ഷികള്‍ അവള്‍ക്കു 
ചുറ്റും പറക്കുന്നു. വരൂ, കാട്ടുതൃഗങ്ങളേ, വന്ന്‌ 
എന്തെങ്കിലും ഭക്ഷിക്കൂ. 
10അനേകം ഇടയന്മാര്‍ എന്‍െറ മുന്തിരിത്തോ 
പ്പുകള്‍ നശിപ്പിച്ചു. ആ ഇടയന്മാര്‍ എന്‍െറ 
വയലിലെ ചെടികള്‍ ചവിട്ടിമെതിച്ചിരിക്കു 
ന്നു. എന്‍െറ മനോഹരമായ വയല്‍ ആ ഇടയ 
ന്മാര്‍ ശൂന്യമരുഭൂമിയാക്കി. 

1തനന്‍െറെ വയലിനെ അവരൊരു മരുഭൂമി 
യാക്കി. അതു വരണ്ടുണങ്ങി. ഒരു മനുഷ്യനും 
അവിടെ വസിക്കുന്നില്ല. രാജ്യം മഴുവനും ഒരു 
ശൂന്യമരുഭൂമി. ആ വയലിനെ പരിപാലിക്കാന്‍ 
ആരും അവശേഷിച്ചില്ല. 

12ആ ശൂന്യഭൂമിയില്‍ എല്ലാമരുപ്പച്ചകളും 
കൊള്ളയടിക്കാന്‍ ഭടന്മാര്‍ വന്നു. ആ ദേശത്തെ 
ശിക്ഷിക്കാന്‍ യഹോവ ആ സൈന്യങ്ങളെ ഉപ 
യോഗിച്ചു. ഒരറ്റത്തുനിന്നും മറ്റെയറ്റംവരെയുള്ള 
വര്‍ ശിക്ഷിക്കപ്പെട്ടു. ഒരുത്തരും സുരക്ഷിതരാ 
യിരുന്നില്ല. 

തനുഷ്യര്‍ ഗോതമ്പു വിതയ്ക്കും. പക്ഷേ 
അവര്‍ മുള്ള കൊയ്യൂ. അവര്‍ എല്ലുമുറിയെ 
പണിയെടുക്കും. പക്ഷേ ഒരു ഫലവും കിട്ടുക 
യില്ല. സ്വന്തം വിളവിനെച്ചൊല്ലി അവര്‍ ലജ്ജി 
ക്കും. യഹോവയുടെ കോപമാണതിനിടയാക്കി 


പ 


യത്‌. 























യിസ്രായേലിന്‍െറ അയല്‍ക്കാര്‍ക്കുള്ള 
യഹോവയുടെ വാഗ്ദാനം 

14യഹോവ പറയുൂന്നതെന്തെന്നാല്‍: “യിസ്ധ്രാ 
യേല്‍ദേശത്തിനു ചുറ്റും വസിക്കുന്നവര്‍ക്കായി 
ഞാനെന്തു ചെയ്യുമെന്ന്‌ നിന്നോടു പറയാം. 
അവര്‍ വളരെ ദുഷ്ടന്മാരാണ്‌. യിസ്രായേലൂുകാ 
ര്‍ക്കു നല്‍കിയ ദേശത്തെ അവര്‍ നശിപ്പിച്ചിരി 
ക്കുന്നു. ആ ദുഷ്ടന്മാരെ ഞാന്‍ അവരുടെ ദേശ 
ത്തുനിന്നും പറിച്ചെടുത്ത്‌ ദേശത്തുനിന്നും പുറ 
ത്താക്കും. യെഹൂദക്കാരെയും ഞാ൯ അവരോ 
ടൊപ്പം പറിച്ചെടുക്കും. പക്ഷേ അവരെ അവ 
രുടെ ദേശത്തുനിന്നും പറിച്ചെടുത്തതിനുശേഷം 
അവരോടെനിക്കു സഹതാപം തോന്നും. പിന്നെ 


729 


ഞാന്‍ ഓരോ കുടുംബത്തെയും അവനവന്‍്ററ 
വസ്തുവകകളിലേക്കും ദേശത്തേക്കും തിരികെ 
കൊണ്ടുവരും. 1അവര്‍ തങ്ങളുടെ പാഠം 
നന്നായി പഠിക്കണമെന്നാണെന്‍െറ ആഗ്രഹം. 
മുമ്പ്‌ അവര്‍ എന്‍െറ ജനത്തെ ബാലിന്‍െറ 
നാമത്തില്‍ പ്രതിജ്ഞ ചെയ്യാന്‍ പഠിപ്പിച്ചു. 
ഇനി അവര്‍ നന്നായിത്തന്നെ തങ്ങളുടെ പാഠം 
പഠിക്കണം. എന്‍റ ജനതയുടെ വഴി അവര്‍ 
നന്നായി പഠിക്കുകയും എന്‍െറ നാമം ഉപയോ 
ഗിക്കുകയും “യഹോവ ജീവിക്കുന്നതുപോലെ” 
എന്നവര്‍ പറയുകയും ചെയ്താല്‍ അവരെ 
വിജയികളാകാനും എന്‍െറ ജനങ്ങള്‍ക്കിടയില്‍ 
വസിക്കാനും ഞാന്‍ അനുവദിക്കും. 17എന്നാല്‍ 
ഏതെങ്കിലുമൊരു രാഷ്ട്രം എന്‍െറ സന്ദേശ 
ത്തിനു ചെവിയോര്‍ക്കാതിരുന്നാല്‍ അതു ഞാന്‍ 
പൂര്‍ണ്ണമായും നശിപ്പിക്കും. കരിഞ്ഞ ചെടി 
പോലെ ഞാനതു പറിച്ചെടുക്കും.” യഹോവ 
യില്‍ നിന്നുള്ള സന്ദേശമായിരുന്നു ഇത്‌. 








അരക്കച്ചയുടെ അടയാളം 
] യഹോവ എന്നോടു പറഞ്ഞത്‌ ഇതായി 
രുന്നു: “യിരെമ്യാവേ, ചെന്ന്‌ ലിനന്‍കൊ 
ണ്ടുള്ള ഒരു അരക്കച്ച വാങ്ങുക. എന്നിട്ടത്‌ അര 
യില്‍ ധരിക്കുക. അരക്കച്ച നനയാനിടയാക്ക 
രുത്‌.” 

അതിനാല്‍ ഞാനൊരു ലിനന്‍ അരക്കച്ച 
വാങ്ങി, യഹോവ എന്നോടാവശ്യപ്പെട്ടതു പോ 
ലെതന്നെ. അതു ഞാനെന്‍ററ അരയില്‍ ചുറ്റു 
കയും ചെയ്തു. പിന്നെ യഹോവയുടെ സന്ദേ 
ശം രണ്ടാമതും എനിക്കു ലഭിച്ചു. “സന്ദേശം 
ഇതായിരുന്നു: “യിരെമ്യാവേ, നീ വാങ്ങി ധരി 
ചിരിക്കുന്ന അരക്കച്ചയുമായി ഫ്രാത്തിലേക്കു 
പോവുക. അരക്കച്ച പാറവിടവുകളില്‍ ഒളിച്ചു 
വയ്ക്കുക.” 

ടഅതിനാല്‍ ഞാന്‍ ഫ്രാത്തിലേക്കു പോവു 
കയും അരക്കച്ച യഹോവ പറഞ്ഞതുപോലെ 
തന്നെ ഒളിച്ചു വയ്ക്കുകയും ചെയ്തു. അനേ 
കം ദിവസങ്ങള്‍ക്കുശേഷം യഹോവ എന്നോടു 
പറഞ്ഞു, “യിരെമ്യാവേ, ഇനി ഫ്രാത്തിലേക്കു 
പോവുക. അവിടെ ഒളിച്ചുവയ്ക്കാന്‍ പറഞ്ഞ 
അരക്കച്ച കണ്ടെടുക്കുക.” 

"അതിനാല്‍ ഞാന്‍ ഫ്രാത്തിലേക്കു പോവു 
കയും അരക്കച്ച കുഴിചെടുക്കുകയും ചെയ്തു. 
അതൊളിപ്പിച്ചു വച്ച പാറപ്പിളര്‍പ്പിനിടയില്‍ 
നിന്നും ഞാനത്‌ എടുത്തു. പക്ഷേ ഇപ്പോള്‍ 
എനിക്കതു ധരിക്കാന്‍ കഴിയുന്നില്ല. അതത്ര 
മാത്രം നശിച്ചിരുന്നു. അത്‌ ഒന്നിനും കൊള്ളാതെ 
യായി. 

&അപ്പോള്‍ എനിക്കു യഹോവയില്‍നിന്നുള്ള 
സന്ദേശം ലഭിച്ചു. യഹോവ പറഞ്ഞത്‌ ഇതാ 
യിരുന്നു: “അരക്കച്ച നശിച്ച്‌ ഒന്നിനും കൊള്ളാ 
ത്തതായിരിക്കുന്നു. അതുപോലെ യെഹൂദയി 
ലെയും യെരൂശലേമിലെയും അഹങ്കാരികളെ 
ഞാന്‍ നശിപ്പിക്കും. 14യെഹൂദയിലെ അഹങ്കാ 
രികളും ദുഷ്ടന്മാരുമായ അവരെ ഞാന്‍ നശി 
പ്പിക്കും. എന്‍റെറ സന്ദേശങ്ങള്‍ ചെവിക്കൊള്‍ 
വാ൯ അവര്‍ വിസമ്മതിക്കൂന്നു. അവര്‍ കഠിന 
ഹൃദയരാണ്‌. മാത്രവുമല്ല, അവര്‍ക്ക്‌ തോന്നി 
യതേ അവര്‍ ചെയ്യുകയുള്ളു. അവര്‍ അന്യദൈ 
വങ്ങളെ വിശ്വസിക്കുകയും ആരാധിക്കുകയും 
ചെയ്യുന്നു. ആ യെഹൂദക്കാര്‍ ഈ അരക്കച്ച 
പോലെയായിത്തീരും. അവര്‍ നശിപ്പിക്കപ്പെടു 
കയും ഒന്നിനും കൊള്ളാതെയായിത്തീരുകയും 
ചെയ്യും. ഒരുവന്‍ അരക്കച്ച തന്‍െറ അരയില്‍ 











യിരെമ്യാവ്‌ 12:16-13:20 


മുറുക്കികെട്ടുന്നു. അതേപോലെ, മുഴുവന്‍ 
യിസ്രായേല്‍കുടുംബത്തെയും മൂഴുവന്‍ യെഹൂ 
ദാകുടുംബത്തെയും എനിക്കു ചുറ്റും കെട്ടിയിരി 
ക്കുന്നു.” യഹോവയില്‍ നിന്നുള്ളതാണ്‌ ഈ 
സന്ദേശം. “ഇവര്‍ എന്‍െറ ജനമാകത്തക്കവിധം 
ഞാനിതു ചെയ്തു. അപ്പോള്‍ എന്‍െറ ജനം 
എനിക്കു കീര്‍ത്തിയും സ്തുതിയും ആദരവും 
കൊണ്ടുവരും. പക്ഷേ എന്‍െറ ജനം എന്നെ 
ചെവിക്കൊണ്ടെന്നു വരികയില്ല.” 


യെഹൂദയ്ക്കുള്ള താക്കീതുകള്‍ 

12“യിരെമ്യാവേ, യെഹൂദക്കാരോടു പറയുക: 
“യിസ്രായേലിന്‍റെ ദൈവമാകുന്ന യഹോവ 
പറയുന്നത്‌ ഇതാകുന്നു: സകല വീഞ്ഞുസ 
ഞ്ചികളിലും വീഞ്ഞു നിറയ്ക്കുക.” ആ ജനം 
നിന്നെ പരിഹസിച്ചുകൊണ്ടു പറയും, “തീര്‍ച്ച 
യായും, എല്ലാ വീഞ്ഞുസഞ്ചിയിലും വീഞ്ഞു 
നിറയ്ക്കണമെന്നു ഞങ്ങള്‍ക്കറിയാം.” 
13അപ്പോള്‍ നീ അവരോടു പറയും, “യഹോവ 
പറയുന്നതിതാണ്‌: ഈ ദേശത്തു വസിക്കുന്ന 
സകലരെയും ഞാന്‍ ഒരു കുടിയനെപ്പോലെ 
നിസ്റ്റഹായരാക്കും. ദാവീദിന്‍റെ സിംഹാസ 
നത്തിലിരിക്കുന്ന രാജാക്കന്മാരെപ്പറ്റിയാണു 
ഞാനീ പറയുന്നത്‌. പുരോഹിതര്‍, പ്രവാച 
കര്‍, യെരൂശലേം നിവാസികള്‍, എന്നിവരെപ്പ 
റ്റിയൊക്കെയാണു ഞാന്‍ പറയുന്നത്‌. 4യെഹൂ 
ദക്കാര്‍ ഒന്നിനുമേൽ ഒന്നായി മറിഞ്ഞുവീഴുന്ന 
തിന്‌ ഞാനിടയാക്കും. പിതാക്കന്മാരും പുത്ര 
ന്മാരും ഒന്നിനുമേൽ ഒന്നായി മറിഞ്ഞു വീഴും.” 
യഹോവയില്‍നിന്നുള്ള സന്ദേശമാണിത്‌. ““എ 
നിക്കവരോടു സഹതാപമോ ദയയോ തോന്നു 
കയില്ല, യെഹൂദക്കാരെ ഇല്ലായ്മ ചെയ്യുന്ന 
തില്‍നിന്നും എന്നെ തടയാന്‍ ഞാന്‍ സഹതാ 
പത്തെ അനുവദിക്കയില്ല.”” 

1ടശ്രദ്ധിച്ചു ചെവിക്കൊള്ളുക. യഹോവ 
നിങ്ങളോടു സംസാരിച്ചിരിക്കുന്നു. അഹങ്കാരി 
കളാകരുത്‌. 

16നിങ്ങളുടെ ദൈവമാകുന്ന യഹോവയെ 
ആദരിക്കുക. അവനെ വാഴ്ത്തുക. അല്ലെങ്കില 
വന്‍ ഇരുട്ടു കൊണ്ടുവരും. നിങ്ങള്‍ ആ ഇരുണ്ട 
കുന്നുകളില്‍ വീഴുമ്മുന്‌, അവിടെ വെളിച്ചത്തി 
നായി ആഗ്രഹിച്ചു പ്രതീക്ഷിച്ചു കഴിയാനിട 
യാകുമ്മുമ്പ്‌, അവനെ വാഴ്ത്തുക. പക്ഷേ 
യഹോവ കൂരിരുട്ടു കൊണ്ടുവരും. പ്രകാശത്തെ 
അവന്‍ കടുത്ത ഇരുട്ടാക്കിമാറ്റും. 

17നിങ്ങള്‍ യഹോവയെ ശ്രവിച്ചില്ലെങ്കില്‍ 
നിങ്ങളുടെ അഹങ്കാരം എന്നെ വ്യസനിപ്പിക്കും. 
ഞാനെന്‍റെ മുഖം പൊത്തി വല്ലാതെ നിലവി 
ളിക്കും. എന്‍െറ കണ്ണുകള്‍ അശ്രുകണങ്ങള്‍ 
കൊണ്ടു നിറയും. എന്തുകൊണ്ടെന്നാല്‍ യഹോ 
വയുടെ ആട്ടി൯പറ്റം പിടിച്ചു കൊണ്ടുപോ 
കപ്പെടും. 18രാജാവിനോടും അവന്‍െറ പത്തി 
യോടും ഇങ്ങനെ പറയുക, “നിന്‍െറ സിംഹാ 
സനത്തില്‍നിന്നും ഇറങ്ങിവരിക. നിന്‍െറ 
മനോഹര മകുടം നിന്‍െറ തലയിൽനിന്നും വീ 
ണിരിക്കുന്നു.” 

9നെഗെവുമരുഭൂമിയിലെ നഗരങ്ങളുടെ 
കവാടങ്ങള്‍ അടച്ചുപൂട്ടപ്പെട്ടിരിക്കുന്നു; ആര്‍ 
ക്കും അതു തുറക്കാനുമാവില്ല. സര്‍വ്വയെഹൂദ 
ക്കാരും പ്രവാസികളായി പിടിക്കപ്പെട്ടിരിക്കു 
ന്നു. അവര്‍ തടവുകാരായി കൊണ്ടുപോകപ്പെ 
ട്ടിരിക്കുന്നു. 

മിയെരൂശലേമേ, നോക്കൂ! ശത്രു വടക്കുനിന്നും 
വരികയാണ്‌! എവിടെയാണു നിന്‍െറ ആട്ടിന്‍ 














യിരെമ്യാവ്‌ 13:21-14:13 


പറ്റം? ആ നല്ല ആട്ടിന്‍പറ്റത്തെ ദൈവമാണു 


730 


ട്തള്ളമാ൯ തന്‍െറ നവജാതശിശുവിനെ പോ 








നിനക്കു തന്നത്‌. നീ അവയെ പരിപാലിക്കേ 
ണ്ടിയിരുന്നു. 

2ആട്ടിന്‍പറ്റത്തിനന്‍െറ കണക്കു ബോധിപ്പി 
ക്കുവാ൯ന്‍ യഹോവ ചോദിച്ചാല്‍ നീ എന്തു 
പറയും? ദൈവത്തെപ്പറ്റി ജനങ്ങളെ പഠിപ്പി 
ക്കേണ്ടവനായിരുന്നു നീ. നിന്‍െറ നേതാക്കള്‍ 
അവരെ നയിക്കേണ്ടവരായിരുന്നു. പക്ഷേ 
അവര്‍ തങ്ങളുടെ ജോലി ചെയ്തില്ല! അതി 
നാല്‍ നിനക്ക്‌ കൂടുതല്‍ വേദനയും ദുരിതങ്ങളു 
മുണ്ടാകും. പ്രസവിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ 
യെപ്പോലെയാകും നീ. 

2നീ സ്വയം ചോദിക്കണം, “ഈ ദോഷങ്ങള്‍ 
എനിക്കെന്തുകൊണ്ടുണ്ടായി?” നിന്‍െറ നിര 
വധി പാപങ്ങള്‍ മൂലമാണതു സംഭവിച്ചത്‌. 
നിന്‍െറ പാപങ്ങള്‍മൂലം നിന്‍െറ ഉടുപ്പു കീറി 
പ്പോയി. നിന്‍െറ പാദുകങ്ങള്‍ ere 
ടുകയും ചെയ്തു. നിന്നെ അപമാനിക്കുന്നത്‌ 
നാണ്‌ അവരിതു ചെയ്തത്‌. 

കറുമ്പന്‍ തന്‍െറ നിറം മാറ്റാന്‍ കഴിയില്ല. 
പുള്ളിപ്പുലിക്ക്‌ തന്‍െറ പുള്ളികള്‍ മാറ്റാനും 
കഴിയില്ല. യെരൂശലേമേ, അതേപോലെ നിന 
ക്കും മനസ്സുമാറി നന്മ ചെയ്യാന്‍ കഴിയുകയില്ല. 
നീ എപ്പോഴും തിന്മകള്‍ ചെയ്യുന്നു. 

24“നിങ്ങളെ ഞാന്‍ വസതികളില്‍നിന്നും 
ഓടിക്കും. നിങ്ങള്‍ നാലുപാടും ഓടും. മരുക്കാ 
റ്റില്‍ പറക്കുന്ന പതിരുപോലെയാകും നിങ്ങള്‍. 

മ്ഇതാണു നിങ്ങള്‍ക്കു സംഭവിക്കുക. എന്‍െറ 
പദ്ധതികളില്‍ നിങ്ങളുടെ ഭാഗമിതാണ്‌.” 
യഹോവയില്‍നിന്നുള്ള സന്ദേശമായിരുന്നു 
ഇത്‌. “എന്തുകൊണ്ടിതു സംഭവിക്കും? എന്തെ 
ന്നാല്‍, നിങ്ങളെന്നെ മറന്നു. നിങ്ങള്‍ വ്യാജ 
ദൈവങ്ങളില്‍ വിശ്വസിച്ചു. 

2യെരൂശലേമേ, നിന്‍െറ ഉടുപ്പു ഞാന്‍ 
നിന്‍െറ മുഖത്തിനുമേല്‍ ഉയര്‍ത്തും. സകലരും 
നിന്നെ കാണും, നീ അപമാനിതനാവുകയും 
ചെയ്യും. 

27നീ ചെയ്ത കൊടുംക്രൂരതകള്‍ ഞാന്‍ 
കണ്ടു. നീ ചിരിക്കുന്നതും കാമുകന്മാരുമായി 
വൃഭിചരിക്കുന്നതും ഞാന്‍ കണ്ടു. വേശ്യയെ 
പ്പൊലെയാകാനുള്ള നിന്‍െറ പദ്ധതികളെപ്പറ്റി 
ഞാനറിഞ്ഞു. നിന്നെ ഞാന്‍ കുന്നുകളിലും 
വയലുകളിലും കണ്ടു. യെരുശലേമേ, നിനക്കു 
കഷ്ടം. എത്രനാള്‍ നീയിങ്ങനെ കെട്ട പാപ 
ങ്ങള്‍ ചെയ്തുകൊണ്ടിരിക്കും.” 

















വരള്‍ച്ചയും വ്യാജപ്രവാചകന്മാരും 
14 വരശള്‍ച്ചയെലച്ഛറ്റി യിരെമ്യാവിനുള്ള 
യഹോവയുടെ സന്ദേശമാണിത്‌: 
മ“യെഹൂദരാജ്യം മരണമടഞ്ഞവര്‍ക്കായി 
വിലപിക്കുന്നു. യെഹൂദയിലെ നഗരങ്ങളിലുള്ള 





ലും വയലില്‍ വിട്ടിട്ടുപോകുന്നു. പച്ചപ്പുല്ല്‌ 
ഇല്ലാത്തതിനാലാണവളിതു ചെയ്യുന്നത്‌. 
കോട്ടുകഴുതകള്‍ മൊട്ടക്കുന്നുകളില്‍ നില്‍ക്കു 
ന്നു. കുറുനരികളെപ്പോലെ അവ കാറ്റിന്‍െറ 
മണം പിടിക്കുന്നു. പക്ഷേ അവയുടെ കണ്ണുക 
ള്‍ക്ക്‌ ആഹാരം കണ്ടെത്താനാകുന്നില്ല. എന്തെ 
ന്നാല്‍ തിന്നാന്‍ അവിടെ ഒരു ചെടിയുമില്ല.” 





ദൈവസഹായത്തിനുള്ള പ്രാര്‍ത്ഥന 

“അതെല്ലാം ഞങ്ങളുടെ തെറ്റാണെന്നു ഞങ്ങ 
ള്‍ക്കറിയാം. ഞങ്ങളുടെ പാപങ്ങള്‍മൂലം ഞ 
ങ്ങള്‍ യാതന നേരിടുന്നു. യഹോവേ, നിന്‍െറ 
നല്ലനാമത്തിനുവേണ്ടി ഞങ്ങളെ രക്ഷിക്കാന്‍ 
എന്തെങ്കിലും ചെയ്താലും. പലപ്രാവശ്യം ഞ 
ങ്ങള്‍ നിന്നെ വിട്ടുപോയെന്നു ഞങ്ങള്‍ സമ്മ 
തിക്കുന്നു. ഞങ്ങള്‍ നിനക്കെതിരെ പാപം ചെ 
യ്തിരിക്കുന്നു. 

ദൈവമേ, നീ യിസ്രായേലിനന്‍െറ പ്രതീക്ഷ 
യാകുന്നു! ദുരിതകാലങ്ങളില്‍ നീ യിസ്രായേ 
ലിനെ രക്ഷിച്ചു. എന്നാലിപ്പോള്‍ നീ ഈ 
ദേശത്ത്‌ ഒരപരിചിതനെപ്പോലെ കാണലപ്പെടു 
ന്നു. രാത്രി തങ്ങിയിട്ടു പോകുന്ന യാത്രികനെ 
പ്പോലെ നീ കാണപ്പെടുന്നു. 

ആകസ്മികമായി ആക്രമിക്കപ്പെട്ടിരിക്കുന്ന 
ഒരുവനെപ്പോലെ നീ കാണപ്പെടുന്നു. ആരെ 
യെങ്കിലും രക്ഷപ്പെടുത്താന്‍ കഴിയാത്ത ഭടനെ 
പ്പോലെ നീയിപ്പോള്‍ കാണപ്പെടുന്നു. പക്ഷേ, 
യഹോവേ, നീ ഞങ്ങളോടൊച്പമുണ്ട. ഞങ്ങള്‍ 
നിന്‍െറ നാമത്തില്‍ വിളിക്കപ്പെട്ടവര്‍. അതി 
നാല്‍, സഹായിക്കാതെ ഞങ്ങളെ കൈവിട 
രൂത്ത്‌” 





യെഹൂദയ്ക്കുള്ള ദൈവസന്ദേശം 

10യെഹൂദക്കാരെപ്പറ്റി യഹോവ പറയുന്നതി 
താണ്‌: “യെഹൂദക്കാര്‍ സത്യത്തില്‍ എന്നെ വിട്ടു 
പോകാനാഗ്രഹിക്കുന്നു. എന്നെ ഉപേക്ഷിച്ചു 
പോകുന്നതില്‍നിന്നും അവര്‍ സ്വയം പിന്തിരി 
യുന്നില്ല. അതിനാലിപ്പോള്‍ യഹോവ അവരെ 
സ്വീകരിക്കുകയില്ല. ഇപ്പോള്‍ യഹോവ അവര്‍ 
ചെയ്യുന്ന തിന്മകള്‍ അനുസ്മരിക്കും. യഹോവ 
അവരെ അവരുടെ പാപങ്ങള്‍ക്കു ശിക്ഷിക്കും.” 

1അപ്പോള്‍ യഹോവ എന്നോടു പറഞ്ഞു, 
“യിരെമ്യാവേ, യെഹൂദക്കാര്‍ക്കു നന്മവരണമേ 
യെന്നു പ്രാര്‍ത്ഥിക്കാതിരിക്കുക. 12യെഹൂദക്കാര്‍ 
ഉപവസിക്കാനും എന്നോടു പ്രാര്‍ത്ഥിക്കാനും 
തുടങ്ങിയേക്കാം. പക്ഷേ അവരുടെ പ്രാര്‍ത്ഥന 
ഞാന്‍ ചെവിക്കൊള്ളുകയില്ല. അവരെനിക്കു 
ഹോമയാഗങ്ങളും ധാന്യബലികളും അര്‍പ്പിച്ചാ 
ല്‍പോലും അവരെ ഞാന്‍ സ്വീകരിക്കുകയില്ല. 














വര്‍ കൂടുതല്‍ ദൂര്‍ബ്ബലരായിക്കൊണ്ടിരുന്നു. 
അവര്‍ നിലത്തുകിടക്കുന്നു. യെരുശലേംകാര്‍ 
സഹായത്തിന്‌ ദൈവത്തോടു വിലപിക്കുന്നു. 

ജനനേതാക്കള്‍ വെള്ളത്തിനായി ഭൂത്യരെ 
അയച്ചു. ഭൃത്യന്മാര്‍ ജലസംഭരണികളെ സമീപി 
ച്ചെങ്കിലും ഒട്ടും ജലം കിട്ടിയില്ല. ശൂന്യമായ 
ഭരണികളുമായി ഭൃത്യന്മാര്‍ തിരിച്ചുവരുന്നു. 
അങ്ങനെ അവര്‍ ലജ്ജിതരും വിഷണ്ണരുമായി. 
അപമാനം കൊണ്ട്‌ അവര്‍ തലമുടി]. 

വിളകള്‍ക്കായി ആരും നിലമൊരുക്കുന്നില്ല. 
ഭൂമിയില്‍ മഴ പെയ്യുന്നില്ല. കൃഷിക്കാര്‍ നിരാശര്‍. 
അതിനാലവര്‍ അപമാനംകൊണ്ട്‌ തല മറ 
യ്ക്കുന്നു. 











യെഹൂദക്കാരെ ഞാന്‍ യുദ്ധത്തില്‍ നശിപ്പിക്കും. 
അവരുടെ ഭക്ഷണം ഞാന്‍ എടുത്തുകൊണ്ടു 
പോകുകയും യെഹൂദക്കാര്‍ പട്ടിണികിടക്കുക 
യും ചെയ്യും. മാരകരോഗങ്ങള്‍കൊണ്ടും ഞാന 
വരെ നശിപ്പിക്കും.” 

പക്ഷേ യഹോവയോടു ഞാന്‍ പറഞ്ഞു, 
“യഹോവേ, എന്‍െറ യജമാനനേ, പ്രവാചക 
ന്മാര്‍ ജനങ്ങളോടു വ്യത്യസ്തമായ ചിലതാണു 
പറയുന്നത്‌. യെഹൂദക്കാരോട്‌ അവര്‍ പറഞ്ഞു, 
“ശത്രുവിന്‍െറ വാളിന്‌ നിങ്ങള്‍ ഇരയാകില്ല. 
ഒരിക്കലും നിങ്ങള്‍ പട്ടിണിക്കിരയാകില്ല. 
യഹോവ ഈ ദേശത്തു നിങ്ങള്‍ക്കു സമാധാനം 
നല്‍കും.” 





731 


4അപ്പോള്‍ യഹോവ എന്നോടു പറഞ്ഞു, 
“യിരെമ്യാവേ, ആ പ്രവാചകര്‍ എന്‍െറ നാമ 
ത്തില്‍ നുണ പറയുകയാണ്‌. ആ പ്രവാചകരെ 
ഞാനയച്ചതല്ല. അവരോടു ഞാന്‍ ഒരിക്കലും 
കല്ലിച്ചിട്ടില്ല. അവരോടു ഞാന്‍ ഒരിക്കലും സം 
സാരിച്ചിട്ടില്ല.. ആ പ്രവാചകര്‍ വ്യാജദര്‍ശന 
ങ്ങളും വിലകെട്ട ജാലവിദ്യകളും സ്വന്തം സങ്ക 
ല്ലങ്ങളുമാണ്‌ പ്രസംഗിക്കുന്നത്‌. 3അതിനാല്‍ 
എന്‍െറ നാമത്തില്‍ പ്രസംഗിക്കുന്ന ആ പ്രവാ 
ചകരെല്ലറ്റി എനിക്കു പറയാനുള്ളത്‌ ഇതാണ്‌. 
ആ പ്രവാചകരെ ഞാന്‍ അയച്ചതല്ല. ആ പ്രവാ 
ചകര്‍ പറഞ്ഞു, “വാളേന്തിയ ശത്രുക്കള്‍ ഒരിക്ക 
ലും ഈ രാജ്യത്തെ ആക്രമിക്കില്ല. ഈ ദേശത്ത്‌ 
ഒരിക്കലും പട്ടിണി ഉണ്ടായിരിക്കില്ല.” ആ പ്രവാ 
ചകന്മാര്‍ പട്ടിണികൊണ്ടു മരിക്കും. ശത്രുവി 
ന്‍റെ വാള്‍ അവരെ വധിക്കുകയും ചെയ്യും. 
1ആ പ്രവാചകരുടെ വാക്കുകള്‍ കേട്ട ജനം 
തെരുവിലെറിയപ്പെടുകയും ചെയ്യും. അവര്‍ 
പട്ടിണിയാലും ശത്രുവിന്‍റെ വാളിനാലും മര 
ണമടയും. അവരെയോ അവരുടെ ഭാര്യമാരെ 
യോ പൂത്രന്മാരെയോ പുത്രിമാരെയോ 
സംസ്കരിക്കാന്‍ ആരുമുണ്ടായിരിക്കുകയുമില്ല. 
അവരെ ഞാന്‍ ശിക്ഷിക്കും. 

17“യിരെമ്യാവേ ഈ സന്ദേശം യെഹൂദക്കാ 
രോടു പറയുക: “എന്‍െറ കണ്ണുകളില്‍ അശ്രു 
നിറഞ്ഞിരിക്കുന്നു. രാത്രിയിലും പകലും ഞാ൯ 
നിര്‍ത്താതെ കരയും. എന്‍െറ കന്യകാപുത്രി 
ക്കായി ഞാന്‍ നിലവിളിക്കും. എന്‍െറ ജനത്തി 
നായി ഞാന്‍ നിലവിളിക്കും. എന്തുകൊണ്ടെ 
ന്നാല്‍, ആരോ അവരെ അടിച്ചു പൊട്ടിചിരിക്കു 
ന്നു. അവര്‍ക്കു വല്ലാതെ പരിക്കേറ്റിരിക്കുന്നു. 

8രാജ്യത്തേക്കു കടക്കുമ്പോള്‍ വാളിനിരയാ 
യവരെ ഞാന്‍ കാണുന്നു. നഗരത്തിലേക്കു കട 
ക്കുമ്പോള്‍ പട്ടിണികൊണ്ടുള്ള രോഗങ്ങള്‍ 
ഞാ൯ വളരെയധികം കാണുന്നു. പുരോഹിത 
ന്മാരും പ്രവാചകന്മാരും വിദേശത്തേക്കു കടത്ത 
പ്പെട്ടിരിക്കുന്നു.”” 

19ജനങ്ങള്‍ പറയുന്നു, “യഹോവേ, യെഹൂദാ 
രാഷ്ട്രത്തെ നീ പൂര്‍ണ്ണമായും തിരസ്കരിച്ചു 
വോ? യഹോവേ, സീയോനെ നീ വെറുക്കുന്നു 
വോ? യഹോവേ ഭേദപ്പെടുത്താനാകത്തത്ര നീ 
ഞങ്ങളെ വലി, നീയെന്തിനാ 
ണതു ചെയ്തത്‌? ഞങ്ങള്‍ സമാധാനം കാംക്ഷി 
ക്കുകയായിരുന്നു, പക്ഷേ ഒരു നന്മയും വന്നില്ല. 
സുഖപ്പെടുത്തലിനന്‍െറ ഒരു കാലത്തെ ഞങ്ങള്‍ 
പ്രതീക്ഷിക്കുകയായിരുന്നു. പക്ഷേ ഭീകരത 
മാത്രം വന്നു. 

22യഹോവേ, ഞങ്ങള്‍ ദുഷ്ടന്മാരാണെന്നു 
ഞങ്ങള്‍ക്കറിയാം. ഞങ്ങളുടെ പൂര്‍വ്വികര്‍ തിന്മ 
ചെയ്തെന്നു ഞങ്ങള്‍ക്കറിയാം. അതെ, ഞങ്ങള്‍ 
നിനക്കെതിരായി പാപം ചെയ്തു. 

മ്യഹോവേ, നിന്‍െറ നാമത്തിന്‍െറ നന്മ 
യ്ക്കായി, ഞങ്ങളെ തള്ളിയകറ്റരുതേ. നിന്‍െറ 
മഹനീയ സിംഹാസനത്തില്‍നിന്നും നിന്‍െറ 
മഹത്വത്തെ കൊണ്ടുപോകരുതേ. ഞങ്ങളോ 
ടൊപ്പമുള്ള നിന്‍െറ കരാര്‍ ഓര്‍മ്മിക്കുക. ആ 
കരാര്‍ ലംഘിക്കരുതേ. 

മാവിദേശീയവിഗ്രഹങ്ങള്‍ക്ക്‌ മഴ കൊണ്ടു 
വരാനുള്ള ശക്തിയില്ല. മഴച്ചാറലിനെ അയ 
യ്ക്കാനുള്ള ശക്തി ആകാശത്തിനില്ല. നീയാണു 
ഞങ്ങളുടെ ഏക പ്രതീക്ഷ. നീയാണിതെല്ലാം 
സൃഷ്ടിച്ചവന്‍.” 
] യഹോവ എന്നോടു പറഞ്ഞു, “യിരെമ്യാ 

വേ, മോശെയും ശമൂവേലും യെഹൂദക്കാ 
































യിരെമ്യാവ്‌ 14:14-15:9 


ര്‍ക്കായി പ്രാര്‍ത്ഥിക്കാനുണ്ടായിരുന്നിട്ടും എനി 
ക്കിവരോട്‌ അലിവു തോന്നിയില്ല. യെഹൂദ 
ക്കാരെ എന്നില്‍നിന്നും ദൂരെയകറ്റുക. അവ 
രോടു പോകാന്‍ പറയുക. 2അവര്‍ നിന്നോടു 
“ഞങ്ങളെവിടെ പോകണം? എന്നു ചോദിച്ചേ 
ക്കാം. അവരോടു നീ ഇങ്ങനെ പറയുക: 
യഹോവ പറയുന്നത്‌ ഇതാണ്‌: 

“ചിലരെ ഞാന്‍ മരിക്കാനായി തെരഞ്ഞെ 
ടുത്തിരിക്കുന്നു. അവര്‍ മരിക്കും. ചിലരെ വാളു 
കൊണ്ടു വധിക്കപ്പെടാന്‍ ഞാന്‍ തെരഞ്ഞെടു 
ത്തിരിക്കുന്നു. അവര്‍ വാളാല്‍ കൊല്ലപ്പെടും. 
ചിലരെ പട്ടിണികൊണ്ടു മരിക്കാന്‍ ഞാന്‍ 
തെരഞ്ഞെടുത്തിരിക്കുന്നു. അവര്‍ പട്ടിണി 
കൊണ്ടു മരിക്കും. ചിലര്‍ പിടിക്കപ്പെടാനും 
വിദേശരാജ്യത്തേക്ക്‌ ഓടിക്കപ്പെടാനും ഞാന്‍ 
തെരഞ്ഞെടുത്തിരിക്കുന്നു. അവര്‍ ആ വിദേശ 
രാജ്യത്ത്‌ തടവുകാരായിരിക്കും. 

അവര്‍ക്കെതിരെ ഞാന്‍ നാലുതരം വിനാ 
ശകരെ അയയ്ക്കും. -യഹോവയില്‍നിന്നുള്ള 
സന്ദേശമാണിത്‌-* കൊല്ലാനായി ഞാന്‍ ശത്രു 
വിനെ വാളുകൊടുത്ത്‌ അയയ്ക്കും. അവരുടെ 
മൃതദേഹങ്ങള്‍ വലിച്ചുകൊണ്ടു പോകാന്‍ 
ഞാന്‍ നായ്ക്കളെ അയയ്ക്കും. അവരുടെ ശവ 
ങ്ങള്‍ തിന്നാനും നശിപ്പിക്കാനുമായി ഞാന്‍ 
ആകാശത്തിലെ പറവകളെയും കാട്ടുമൃഗങ്ങളെ 
യും അയയ്ക്കും. 

ദ്യെഹൂദക്കാരെ ഞാന്‍ ഭൂമിയിലെ സകല 
ജനങ്ങള്‍ക്കും ഭീതിയുടെ ഉദാഹരണമാക്കും. യെ 
ഹൂദക്കാരോടു ഞാനിങ്ങനെ ചെയ്യുന്നത്‌ യെരൂ 
ശലേമിലുള്ള മനശ്ശെയുടെ പ്രവൃത്തികള്‍ മൂല 
മാണ്‌. ഹിസ്കീയാരാജാവിന്‍െറ പുത്രനാണ്‌ 
മനശ്ശെ. യെഹൂദയിലെ രാജാവായിരുന്നു 
മനശ്ശെ.” 

ട്“യെരുശലേംനഗരമേ, നിന്നോട്‌ ആര്‍ക്കും 
സഹതാപം തോന്നില്ല. നിനക്കായി ആരും 
വ്യസനിക്കുകയോ കരയുകയോ ഇല്ല. നിനക്കെ 
ങ്ങനെയുണ്ടെന്നു ചോദിക്കാന്‍പോലും ആരും 
വഴിവിട്ടുപോകുകയില്ല! 

യെരൂശലേമേ, നീ എന്നെ കൈവെടിഞ്ഞു.” 
യഹോവയില്‍നിന്നുള്ള സന്ദേശമാണിത്‌. 
“വീണ്ടും വീണ്ടും നീ എന്നെ വിട്ടുപോയി! 
അതിനാല്‍ നിന്നെ ഞാന്‍ ശിക്ഷിക്കുകയും നശി 
പ്പിക്കുകയും ചെയ്യും. നിന്‍െറ ശിക്ഷനടപ്പുാ 
ക്കാതെ ഞാന്‍ മടുത്തു. 

യെഹുദക്കാരെ ഞാന്‍ വീശുമുറം കൊണ്ട്‌ 
വേര്‍തിരിക്കും. ദേശത്തിന്‍റെ നഗരകവാടങ്ങ 
ളില്‍ അവരെ ഞാന്‍ ചിതറിക്കും. എന്‍െറ ജനം 
മാനസാന്തരപ്പെട്ടില്ല. അതിനാല്‍ അവരെ 
ഞാന്‍ നശിപ്പിക്കും. അവരുടെ കുട്ടികളെ ഞാന്‍ 
കൊണ്ടുപോകും. 

അനേകം സ്ത്രീകള്‍ക്ക്‌ തങ്ങളുടെ ഭര്‍ത്താക്ക 
ന്മാരെ നഷ്ടപ്പെടും. സമുദ്രത്തിലെ മണല്‍ത്ത 
രികളെക്കാള്‍ വിധവകളുണ്ടാകും. ഉച്ചസമയത്ത്‌ 
ഞാനൊരു വിനാശകനെ കൊണ്ടുവരും. യെഹൂ 
ദയിലെ ചെറുപ്പക്കാരുടെ അമ്മമാരെ വിനാശ 
കന്‍ ആക്രമിക്കും. യെഹൂദയിലെ ജനങ്ങളു 
ടെമേല്‍ ഞാന്‍ വേദനയും ഭയവും കൊണ്ടു 
വരും. ഇതു ഞാന്‍ വളരെവേഗം സംഭവിപ്പിക്കും. 

“ശത്രു ജനത്തെ വാളുകള്‍കൊണ്ട്‌ ആക്രമി 
ക്കുകയും വധിക്കുകയും ചെയ്യും. യെഹൂദയില്‍ 
അവശേഷിക്കുന്നവരെ അവര്‍ വധിക്കും. ഒരുവ 
ള്‍ക്ക്‌ ഏഴുപുത്രന്മാരുണ്ടായിരുന്നേക്കാം. പക്ഷേ 
അവരെല്ലാം മരിക്കും. കരഞ്ഞു കരഞ്ഞ്‌ ശ്വാസം 
കിട്ടാത്തത്ര ക്ഷീണിക്കുംവരെ അവള്‍ വിലപി 




















യിരെമ്യാവ്‌ 15:10-16:8 


ക്കും അവള്‍ മനസ്സു തകര്‍ന്നു കുഴഞ്ഞവളാകും. 
അവളുടെ തിളങ്ങുന്ന പകല്‍ ദുഃഖത്താല്‍ 


ഇരുളും.” 


യിരെമ്യാവ്‌ വീണ്ടും ദൈവത്തോട്‌ 
ആവലാതിപ്പെടുന്നു 

10അമ്മേ, നീയെനിക്കു ജന്മമേകിയതില്‍ 
ഞാന്‍ (യിരെമ്യാവ്‌) വ്യസനിക്കുന്നു. മുഴുവന്‍ 
ദേശത്തെയും കുറ്റപ്പെടുത്തുകയും വിമര്‍ശിക്കു 
കയും ചെയ്യേണ്ടവനാണു ഞാന്‍. ഞാന്‍ ഒന്നും 
കടം വാങ്ങിയിട്ടില്ല. പക്ഷേ എല്ലാവരും എന്നെ 
ശപിക്കുന്നു. 

1തയഹോവേ, സത്യമായും ഞാന്‍ നിന്നെ 
നന്നായി സേവിച്ചു. ദുരിതകാലങ്ങളില്‍ ഞാ 
ശനെനന്‍െറ ശത്രുക്കളെപ്പറ്റി നിന്നോടു പ്രാര്‍ 
ത്ഥിച്ചു. 





യിരെമ്യാവിനുളള ദൈവത്തിന്‍െറ മറുപടി 
12“യിരെമ്യാവേ, ഒരിരുമ്പുകഷണം അടിച്ചു 
തകര്‍ക്കാന്‍ ആര്‍ക്കും സാദ്ധ്യമല്ല. വടക്കുനി 
ന്നുള്ള ഇരുമ്പിനെപ്പറ്റിയാണു ഞാന്‍ പറയു 
ന്നത്‌. ഒരു വെങ്കലക്കഷണത്തെയും ചിതറി 
ക്കാന്‍ ആര്‍ക്കും സാദ്ധ്യമല്ല. 

13യെഹൂദക്കാര്‍ക്ക്‌ അനേകം നിധികളുണ്ട്‌. ആ 
സമ്പത്തൊക്കെ ഞാന്‍ അന്യര്‍ക്കു നല്‍കും. ആ 
അന്യര്‍ക്ക്‌ അവ വാങ്ങേണ്ടിവരില്ല. ആ സമ്പ 
ത്തു ഞാന്‍ അവര്‍ക്കു നല്‍കും. എന്തുകൊണ്ടെ 
ന്നാല്‍ യെഹൂദയ്ക്ക്‌ അനവധി പാപങ്ങളുണ്ട. 
യെഹൂദയിലെ എല്ലാഭാഗത്തും ജനം പാപം 
ചെയ്തു. 

14യെഹുദക്കാരേ, നിങ്ങളെ ഞാന്‍ ശത്രുക്ക 
ളുടെ അടിമകളാക്കും. നിങ്ങള്‍ക്കൊരിക്കലുമറി 
യാത്ത ദേശത്ത്‌ നിങ്ങള്‍ അടിമകളായിരിക്കും. 
ഞാന്‍ വളരെ കോപിച്ചിരിക്കുന്നു. എന്‍െറ 
കോപം തീക്ഷ്ണാഗ്നിപോലെ, നീയതിലെ 
രിയപ്പെടും.” 

യഹോവേ, നീയെന്നെ മനസ്സിലാക്കുന്നു. 
എന്നെ ഓര്‍മ്മിക്കുകയും പരിപാലിക്കുകയും 
ചെയ്താലും. മനുഷ്യരെന്നെ വേദനിപ്പിക്കുന്നു. 
അവര്‍ക്ക്‌ അര്‍ഹമായ ശിക്ഷ നല്‍കിയാലും. 
നീ അവരോടു ക്ഷമ കാണിക്കുന്നു. അവരോടു 
ക്ഷമാശീലനായിരിക്കുമ്പോള്‍ എന്നെ നശിപ്പി 
ക്കാതിരിക്കേണമേ. എന്നെക്കുറിച്ചും ഞാന്‍ 
നിനക്കായി സഹിക്കുന്ന വേദനയെക്കുറിച്ചും 
ചിന്തിക്കേണമേ. 

16നിന്‍െറ സന്ദേശം എനിക്കു വന്നു. നിന്‍െറ 
വാക്കുകള്‍ ഞാന്‍ ഭക്ഷിക്കുകയും ചെയ്തു. 
നിന്‍െറ സന്ദേശം എന്നെ സന്തോഷിപ്പിച്ചു. 
നിന്‍െറ നാമത്തില്‍ വിളിക്കപ്പെടുന്നതില്‍ 
ഞാനാഹ്ദാദിച്ചു. സര്‍വ്വശക്തനായ യഹോവ 
യെന്നാകുന്നു നിന്‍െറ നാമം. 

17സ്വയം ചിരിച്ചാഹ്ദാദിച്ചിരിക്കുന്ന കൂട്ട 
ത്തോടൊപ്പം ഞാന്‍ ഒരിക്കലും ഇരുന്നിട്ടില്ല. 
നിന്‍െറ സ്വാധീനം മൂലം ഞാന്‍ തനിയെ ഇരു 
ന്നു. എനിക്കു ചുറ്റിലുമുള്ള തിന്മകളുടെനേര്‍ക്ക്‌ 
നീയെന്നില്‍ കോപം നിറച്ചു. 

18എന്നിട്ടും എനിക്കെന്തേ വേദനിക്കുന്നുവെ 
ന്നു മനസ്സിലാകുന്നില്ല. എന്‍െറ മുറിവ്‌ ഉണ 
ങ്ങാത്തതെന്തെന്നും ഭേദമാകാത്തതെന്തെന്നും 
എനിക്കു മനസ്സിലാകുന്നില്ല. യഹോവേ, ജല 
ധാര പോലെയായിരുന്ന നീ വരണ്ട ജലധാര 
പോലെയായിരിക്കുന്നുവെന്ന്‌ എനിക്കനുഭവ 
പ്പെടുന്നു. ജലപ്രവാഹം നിലച്ച ഉറവ പോലെ 
യാകുന്നു നീ.” 


























732 


19അപ്പ്പോള്‍ യഹോവ പറഞ്ഞു, “യിരെമ്യാ 
വേ, നീ മാനസാന്തരപ്പെട്ട എന്നിലേക്കു തിരി 
ച്ചുവന്നാല്‍, നിന്നെ ഞാന്‍ ശിക്ഷിക്കുകയിലച്ല. 
നീ മാനസാന്തരപ്പെട്ടു തിരികെവന്നാല്‍ നിന 
ക്കെന്നെ സേവിക്കാം. വിലകെട്ട വാക്കുകള്‍ 
സംസാരിക്കാതെ വിലയുള്ള വാക്കുകള്‍ സം 
സാരിച്ചാല്‍ നിനക്ക്‌ എനിക്കായി സംസാരിക്കാ 
നാവും. യിരെമ്യാവേ, യെഹൂദക്കാര്‍ മാനസാ 
ന്തരപ്പെട്ട നിന്‍െറയടുത്തേക്കു വരണം. പക്ഷേ 
നീ അവരെപ്പോലെയായിത്തീരരുത്‌. 

2നിന്നെ ഞാ൯ ബലവത്താക്കും. നീയൊരു 
വെങ്കലഭിത്തിപോലെയെന്ന്‌ അവര്‍ കരുതും. 
യെഹൂദക്കാര്‍ നിനക്കെതിരെ പോരാടും. പക്ഷേ 
അവര്‍ നിന്നെ തോല്ലിക്കുകയില്ല. എന്തുകൊ 
ണ്ടെന്നാല്‍, ഞാന്‍ നിന്നോടൊപ്പമുണ്ട്‌. നിന്നെ 
ഞാന്‍ സഹായിക്കുകയും രക്ഷിക്കുകയും 
ചെയ്യും.” യഹോവയില്‍നിന്നുള്ള സന്ദേശമാ 
യിരുന്നു അത്‌. 

21“ആ ദുഷ്ടന്മാരില്‍നിന്നും ഞാന്‍ നിന്നെ 
രക്ഷിക്കും. അവര്‍ നിന്നെ ഭയപ്പെടുത്തുന്നു. 
പക്ഷേ അവരില്‍നിന്നും നിന്നെ ഞാന്‍ രക്ഷി 
ക്കും.” 








ദുരന്തത്തിന്‍െറ ദിനം 
l യഹോവയുടെ സന്ദേശം എന്നിലേക്കു 
വന്നു; 2“യിരെമ്യാവേ, നീ വിവാഹിതനാ 
കരുത്‌. നിനക്കീസ്ഥലത്ത്‌ പുത്രന്മാരോ പുത്രി 
മാരോ ഉണ്ടായിരിക്കരുത്‌.” 

ഈ സ്ഥലത്തു പിറന്ന പുത്രന്മാരെയും 
പൂത്രിമാരെയുംപറ്റി യഹോവ ഇക്കാര്യങ്ങള്‍ 
പറയുന്നു. ആ കുട്ടികളുടെ മാതാപിതാക്കളെ 
ക്കുറിച്ച്‌ യഹോവ പറയുന്നത്‌ ഇതുതന്നെ: 
“ഒരു ഭീകരമരണത്തില്‍ അവര്‍ ഒടുങ്ങും. അവര്‍ 
ക്കായി ആരും വിലപിക്കുകയില്ല. അവരെ 
ആരും സംസ്കരിക്കുകയില്ല. അവരുടെ മൃതദേ 
ഹം ചാണകംപോലെ നിലത്തു കിടക്കും. ശത്രു 
വിന്‍െറ വാളുകൊണ്ട്‌ അവര്‍ മരിക്കും. അല്ലെ 
ങ്കില്‍ പട്ടിണികൊണ്ടു മരിക്കും. അവരുടെ മൃത 
ദേഹങ്ങള്‍ ആകാശത്തിലെ പറവകള്‍ക്കും ഭൂമി 
യിലെ കാട്ടുമൃഗങ്ങള്‍ക്കും ഭക്ഷണമായിത്തീരും.” 

ടഅതിനാല്‍ യഹോവ പറയുന്നു: “യിരെ 
മ്യാവേ, മനുഷ്യര്‍ മരണസദ്യയുണ്ണുന്ന വീട്ടിലേ 
ക്കു കയറിപോകരുത്‌. അവിടെ പോയി മരിച്ച 
വര്‍ക്കായി വിലപിക്കുകയോ നിന്‍െറ വ്യസനം 
പ്രകടിപ്പിക്കുകയോ ചെയ്യരുത്‌. അക്കാര്യങ്ങള്‍ 
ചെയ്യാതിരിക്കുക. എന്തുകൊണ്ടെന്നാല്‍ 
എന്റെറ അനുഗ്രഹങ്ങള്‍ ഞാന്‍ തിരികെ എടു 
ത്തിരിക്കുന്നു. യെഹൂദയിലെ ഈ ജനത്തോടു 
ഞാന്‍ കരുണ കാട്ടുകയില്ല. എനിക്കവരോടു 
സഹതാപം തോന്നുകയില്ല.” യഹോവയില്‍ 
നിന്നുള്ള സന്ദേശമായിരുന്നു ഇത്‌. 

യെഹൂദയില്‍ പ്രമാണിമാരും സാധാരണ 
ക്കാരും മരണമടയും. ആരും അവരെ സംസ്കരി 
ക്കുകയോ അവര്‍ക്കായി വിലപിക്കുകയോ 
ചെയ്യില്ല. അവര്‍ക്കായി ദു:ഖം പ്രകടിപ്പിക്കാന്‍ 
ആരും സ്വന്തം മുടി മുറിക്കുകയോ തല മുണ്ഡ 
നം ചെയ്യുകയോ ഇല്ല. ?മരിച്ചവര്‍ക്കായി വില 
പിക്കുന്നവര്‍ക്ക്‌ ആരും ഭക്ഷണം കൊണ്ടുവരിക 
യില്ല. അപ്പനോ അമ്മയോ മരിച്ചവരെ ആരും 
ആശ്വസിപ്പിക്കില്ല. മരിച്ചവര്‍ക്കായി വിലപി 
ക്കുന്നവരെ ആശ്വസിപ്പിക്കാന്‍ ആരും പാനീയം 
നല്‍കില്ല. 

6“യിരെമ്യാവേ, സദ്യ ഉണ്ണുന്നവരുടെ വീട്ടി 
ലേക്കു കയറിച്ചെലരുത്‌. ആ വീട്ടിലേക്കു കയറു 





9 








733 


കയും തിന്നാനും കുടിക്കാനുമായി ഇരിക്കുക 
യും ചെയ്യരുത്‌. 9യിസ്രായേലിന്‍െറ ദൈവമാ 
കുന്ന, സര്‍വ്വശക്തനായ യഹോവ ഇക്കാര്യ 
ങ്ങള്‍ പറയുന്നു: “ഒരുമിച്ച്‌ ആഹ്റാദിക്കുന്നവ 
രുടെ ശബ്ദം ഞാന്‍ വൈകാതെ അവസാനി 
പ്പിക്കും. വിവാഹസര്‍ല്‍ക്കാരത്തില്‍ മനുഷ്യരു 
ണ്ടാക്കുന്ന ആഹ്റാദശബ്ദങ്ങള്‍ ഞാന്‍ അവസാ 
നിപ്പിക്കും. നിന്‍റെ ജീവിതകാലത്തുതന്നെ ഇതു 
സംഭവിക്കും. ഇക്കാര്യങ്ങള്‍ ഞാന്‍ പെട്ടെന്നു 
തന്നെ ചെയ്യും. 

10“യിരെമ്യാവേ, യെഹൂദക്കാരോടു നീ ഇക്കാ 
ര്യങ്ങള്‍ പറയും. ജനം നിന്നോടു ചോദിക്കും, 
“യഹോവ എന്തിനാണ്‌ ഈ ഭയങ്കരകാര്യങ്ങള്‍ 
ഞങ്ങളോടു പറഞ്ഞത്‌? ഞങ്ങള്‍ എന്തുതെറ്റാ 
ണു ചെയ്തിരിക്കുന്നത്‌? ഞങ്ങളുടെ ദൈവമാ 
കുന്ന യഹോവയ്ക്കെതിരെ ഞങ്ങളെന്തു പാപ 
മാണു ചെയ്തിരിക്കുന്നത്‌?” 1॥അവരോടു നീ 
ഇങ്ങനെ പറയണം: “നിങ്ങളുടെ പൂര്‍വ്വികന്മാര്‍ 
എന്നെ അനുഗമിക്കുന്നതില്‍നിന്നും വൃതിചലി 
ച്ചതിനാലാണ്‌ ഈ ഭയങ്കരതകള്‍ നിങ്ങള്‍ക്കു 
സംഭവിക്കുന്നത്‌.” യഹോവയില്‍ നിന്നുള്ളതാ 
ണ്‌ ഈ സന്ദേശം- “അവര്‍ എന്‍െറ മാര്‍ഗ്ഗം 
വിടുകയും അന്യദൈവങ്ങളെ സേവിക്കുകയും 
ചെയ്തു. ആ അന്യദൈവങ്ങളെ അവര്‍ ആരാ 
ധിച്ചു. നിങ്ങളുടെ പൂര്‍വ്വികന്മാര്‍ എന്നെ വിടു 
കയും എന്‍െറ നിയമങ്ങളനുസരിക്കാതിരിക്കു 
കയും ചെയ്തു. 2പക്ഷേ നിങ്ങള്‍ നിങ്ങളുടെ 
പൂര്‍വ്വികരെക്കാള്‍ മോശപ്പെട്ട പാപം ചെയ്തു. 
നിങ്ങള്‍ വളരെയധികം കഠിനഹൃദയന്മാരാകു 
ന്നു. നിങ്ങള്‍ നിങ്ങള്‍ക്കു തോന്നിയതുപോലെ 
പ്രവര്‍ത്തിക്കുകയും ചെയ്യുന്നു. നിങ്ങള്‍ എന്നെ 
അനുസരിക്കുന്നില്ല. നിങ്ങള്‍ നിങ്ങള്‍ക്കു തോ 
ന്നുന്നതുമാത്രം ചെയ്യുന്നു. 13അതിനാല്‍ നിങ്ങ 
ളെ ഞാന്‍ ഈ രാജ്യത്തുനിന്നും പുറത്താക്കും. 
നിങ്ങളെ ഞാനൊരു വിദേശരാജ്യത്തേക്ക്‌ ഓടി 
ക്കും. നിങ്ങളോ നിങ്ങളുടെ പൂര്‍വ്വികരോ ഒരി 
ക്കലും അറിഞ്ഞിട്ടില്ലാത്ത ഒരു ദേശത്തേക്കു 
നിങ്ങള്‍ പോകും. ആ ദേശത്ത്‌ നിങ്ങള്‍ക്കു 
നിങ്ങളാഗ്രഹിക്കുമ്പോലെ വ്യാജദൈവങ്ങളെ 
ആരാധിക്കാം. ഞാന്‍ നിങ്ങളെ സഹായിക്കുക 
യോ എന്തെങ്കിലും ആനുകൂല്യം കാണിക്കുക 
യോ ഇല്ല.” 

14““യഹോവ ജീവിക്കുന്നതുപോലെ സത്യമാ 
യും യിസ്രായേലുകാരെ ഈജിപ്തില്‍നിന്നും 
മോചിപ്പിച്ചവന്‍ യഹോവ ഒരുവനാകുന്നു” 
എന്ന്‌ ജനം സത്യം ചെയ്യാറുണ്ട്‌. പക്ഷേ, സമയം 
വരികയായി.” യഹോവയില്‍ നിന്നുള്ളതാണ്‌ 
ഈ സന്ദേശം- “ആളുകള്‍ ഇങ്ങനെയൊന്നും 
പറയാത്തകാലം. മനുഷ്യര്‍ പുതുതായി ചില 
തുപറയും. അവര്‍ പറയും, “യഹോവ ജീവിക്കു 
മ്പോലെ തീര്‍ച്ചയായും യഹോവ ഒരുവനാണ്‌ 
യിസ്രായേല്‍ജനങ്ങളെ വടക്കന്‍ദേശത്തുനിന്നും 
പുറത്തേക്കു കൊണ്ടുവന്നത്‌. അവന്‍ അവരെ 
അയച്ച സകലരാജ്യങ്ങളില്‍നിന്നും അവന്‍ 
അവരെ മോചിപ്പിച്ചു.” എന്തുകൊണ്ടാണ്‌ ആളു 
കള്‍ ഇങ്ങനെ പറയുക? എന്തെന്നാല്‍ അവ 
രുടെ പൂര്‍വ്വികര്‍ക്കു ഞാന്‍ നല്‍കിയ ദേശത്തേ 
ക്കു ഞാനവരെ തിരികെ കൊണ്ടുവരും. 

16“വൈകാതെതന്നെ ഞാന്‍ ഏറെ മീ൯പിടു 
ത്തക്കാരെ ഈ സ്ഥലത്തേക്കു വരുത്തും.”-യഹോ 
വയില്‍നിന്നുള്ള സന്ദേശമാകുന്നു ഇത്‌- “ആ 
മീന്‍പിടുത്തക്കാര്‍ യെഹൂദയിലെ മനുഷ്യരെ 
പിടിക്കും. അതു സംഭവിച്ചതിനു ശേഷം അനേ 
കം വേട്ടക്കാരെ ഇവിടെ വരാന്‍ ഞാന്‍ ക്ഷണി 





























യിരെമ്യാവ്‌ 16:9-17:4 


ക്കും. ആ വേട്ടക്കാര്‍ യെഹൂദക്കാരെ എല്ലാ പര്‍വ്വ 
തങ്ങളിലും കുന്നുകളിലും പാറപ്പിളര്‍പ്പുക 
ളിലും വേട്ടയാടും. 17അവര്‍ ചെയ്യുന്നതെല്ലാം 
ഞാന്‍ കാണുന്നു. യെഹൂദക്കാര്‍ക്ക്‌ തങ്ങളുടെ 
പ്രവൃത്തികള്‍ എന്നില്‍നിന്നും മറച്ചു പിടിക്കാ 
നാവില്ല. അവരുടെ പാപം എന്നില്‍നിന്നും മറ 
യ്ക്കപ്പെടിട്ടില്ല. 18യെഹുദക്കാര്‍ ചെയ്ത തിന്മ 
കള്‍ക്ക്‌ ഞാന്‍ പ്രതിഫലം നല്‍കും-ഓരോ പാപ 
ത്തിനും ഞാനവര്‍ക്ക്‌ ഇരട്ടിശിക്ഷ നല്‍കും. 
എന്‍െറ ദേശത്തെ അവര്‍ “അഴുക്കു” പൂരണ്ടതാ 
ക്കിയതിനാലാണു ഞാനിതൊക്കെ ചെയ്യുക. 
തങ്ങളുടെ ഭയാനക വിഗ്രഹങ്ങള്‍ കൊണ്ട്‌ അവ 
രെന്‍െറ ദേശത്തെ “അഴുക്കാക്കി.” ആ വിഗ്രഹങ്ങ 
ളെ ഞാന്‍ വെറുക്കുന്നു. പക്ഷേ അവര്‍ തങ്ങ 
ളുടെ വിഗ്രഹങ്ങള്‍ കൊണ്ട്‌ എന്‍െറ രാജ്യത്തെ 
നിറച്ചിരിക്കുന്നു.” 








ദൈവത്തോടു ഒരു പ്രാര്‍ത്ഥന 

യഹോവേ, നീയാണെനന്‍െറ ശക്തിയും 
രക്ഷയും. ദുരിതകാലത്ത്‌ നീ അഭയസ്ഥാനം. 
ലോകത്തിന്‍െറ നാനാഭാഗങ്ങളില്‍നിന്നും ജനം 
നിനന്‍െറയടുത്തേക്കു വരും. അവര്‍ പറയും, 
“ഞങ്ങളുടെ പിതാക്കന്മാര്‍ക്കു വ്യാജദൈവങ്ങ 
ളുണ്ടായിരുന്നു. ആ വിലകെട്ട വിഗ്രഹങ്ങളെ 
അവര്‍ ആരാധിച്ചു. പക്ഷേ വിഗ്രഹങ്ങള്‍ അവ 
രെയൊട്ടു സഹായിച്ചുമില്ല.” 

2തനുഷ്യര്‍ക്ക്‌ തങ്ങള്‍ക്കായി യഥാര്‍ത്ഥദേവ 
ന്മാരെ സൃഷ്ടിക്കാനാകുമോ? ഇല്ല! അവര്‍ക്ക്‌ 
വിഗ്രഹങ്ങളുണ്ടാക്കാം, പക്ഷേ ആ വിഗ്രഹങ്ങള്‍ 
യഥാര്‍ത്ഥദേവന്മാരല്ല. 

2യഹോവ പറയുന്നു, “അതിനാല്‍ വിഗ്രഹ 
മുണ്ടാക്കുന്നവരെ ഞാന്‍ പഠിപ്പിക്കും. ഇപ്പോള്‍ 
ത്തന്നെ എന്‍െറ ശക്തിയും കരുത്തും ഞാന 
വരെ പഠിപ്പിക്കും. ഞാന്‍ ദൈവമാണെന്ന്‌ 
അവര്‍ വം ഞാനാണു യഹോവയെന്ന്‌ 
അവര്‍ അറിയും.” 














ഹൃദയത്തില്‍ കുറിച്ച അപരാധം 
17 “യെഹൂദയിലെ ജനങ്ങളുടെ പാപങ്ങള്‍ 
അവര്‍ക്കു മായ്ച്ചുകളയാനാകാത്ത ഒരി 

ടത്ത്‌ എഴുതിവയ്ക്കപ്പെട്ടിരുന്നു. ഇരുമ്പുപേന 
കൊണ്ട്‌ കല്ലില്‍ എഴുതിയിരിക്കുകയാണ്‌ ആ 
പാപങ്ങള്‍. അറ്റത്തു വജംപതിച്ച പേനകൊ 
ണ്ടാണ്‌ കല്ലില്‍ അവരുടെ പാപങ്ങള്‍ വെട്ടി 
എഴുതിയിരിക്കുന്നത്‌. ആ കല്ല അവരുടെ ഹൃദയ 
മാകുന്നു. ആ പാപങ്ങള്‍ അവരുടെ യാഗപീഠ 
ങ്ങളിലെ കൊമ്പുകളിലേക്കു കൊത്തിയെഴുതി 
യിട്ടുണ്ട്‌. 

വ്യോജദൈവങ്ങള്‍ക്കായി സമര്‍പ്പിക്കപ്പെട്ട 
യാഗപീഠങ്ങള്‍ അവരുടെ കുട്ടികള്‍ ഓര്‍മ്മിക്കു 
ന്നു. അശേരയ്ക്കു സമര്‍പ്പിക്കപ്പെട്ടിരിക്കുന്ന 
തടിത്തൂണുകള്‍ അവര്‍ ഓര്‍മ്മിക്കുന്നു. കുന്നുക 
ളിലും പച്ചമരങ്ങള്‍ക്കടിയിലുമായിരുന്നപ്പോ 
ഴുള്ള ആ വസ്തുക്കളെ അവര്‍ ഓര്‍മ്മിക്കുന്നു. 

തുറന്ന രാജ്യത്തെ പര്‍വ്വതങ്ങളിലെ ആ 
വസ്തുക്കള്‍ അവര്‍ ഓര്‍മ്മിക്കുന്നു. യെഹൂദയി 
ലെ ജനങ്ങള്‍ക്കു ധാരാളം നിധികളുണ്ട്‌. അതെ 
ല്ലാം ഞാ൯ അന്ര്‍ക്കു കൊടുക്കും. നിങ്ങളുടെ 
രാജ്യത്തെ എല്ലാ ഉന്നതസ്ഥലങ്ങളും മനുഷ്യര്‍ 
തകര്‍ക്കും. നിങ്ങള്‍ ആ സ്ഥലങ്ങളില്‍ ആരാധന 
നടത്തി. അതൊരു പാപമായിരുന്നുതാനും. 

ഞാന്‍ തന്ന ദേശം നിങ്ങള്‍ക്കു നഷ്‌ടപ്പെടും. 
നിങ്ങളുടെ ശത്രുക്കള്‍ നിങ്ങളെ നിങ്ങള്‍ക്ക്‌ 
അപരിചിതമായ ദേശത്ത്‌ അവരുടെ അടിമക 








യിരെമ്യാവ്‌ 17:5-25 


ളാക്കാന്‍ ഞാന്‍ അനുവദിക്കും. എന്തുകൊണ്ടെ 
ന്നാല്‍, ഞാന്‍ വളരെ കോപിച്ചിരിക്കുന്നു. 
എന്‍റെ കോപം അഗ്നിപോലെയാണ്‌. 
നിങ്ങള്‍ എന്നെന്നേക്കുമായി എരിഞ്ഞു പോകു 
കയും ചെയ്യും.” 


മനുഷ്യരിലുള്ള ആശ്രയവും 
ദൈവത്തിലുള്ള ആശ്രയവും 
ടയഹോവ ഇക്കാര്യങ്ങള്‍ പറയുന്നു. “അന്യ 
മനുഷ്യരെ മാത്രം ആശ്രയിക്കുന്നവര്‍ വളരെയ 
ധികം കഷ്ടപ്പെടും. അന്യമനുഷ്യരുടെ കരു 
ത്തില്‍ ആശ്രയിക്കുന്നവര്‍ക്ക്‌ ദുരിതങ്ങളുണ്ടാ 
കും. എന്തുകൊണ്ടെന്നാല്‍, യഹോവയെ വിശ്വ 
സിക്കുന്നത്‌ അവര്‍ അവസാനി പ്പിച്ചിരിക്കുന്നു. 
ആ ദുഷ്ടന്മാര്‍ വിജനമായ മരുഭൂമിയിലെ 
പൊന്തപോലെയാകുന്നു; ഉണങ്ങിവരണ്ട 
മോശമായ മണ്ണുള്ളിടത്ത്‌ ആ പൊന്ത വളരുന്നു. 
ദൈവത്തിനു നല്‍കാന്‍ കഴിയുന്ന നല്ല കാര്യ 
ങ്ങളെല്ഛറ്റി മുള്‍പ്പടര്‍പ്പറിയുന്നില്ല. 

"എന്നാല്‍ യഹോവയില്‍ ആശ്രയിക്കുന്നവന്‍ 
അനുഗുഹീതന്‍. എന്തുകൊണ്ടെന്നാല്‍, യഹോ 
വ വിശ്വസനീയനെന്ന്‌ അവന്‍ അയാള്‍ക്കു 
കാട്ടിക്കൊടുക്കും. 

ജലത്തിനരികെ നട്ട മരം പോലെ ശക്തനാ 
യിരിക്കുമയാള്‍. ആ മരത്തിന്‌ വെള്ളം പിടിച്ചെ 
ടുക്കാന്‍ വലിയ വേരുകളുണ്ട്‌. ആ മരത്തിന്‌ 
വേനലിനെല്ലറ്റി ഭയമില്ല. അതിന്‍െറ ഇലകളെ 
പ്പോഴും പച്ചയായിരിക്കും. മഴയില്ലാത്ത കാല 
ത്ത്‌ അതൊട്ടും ee ae ആ മരം 
എപ്പോഴും ഫലങ്ങളുപല്പാദിപ്പിക്കുന്നു. 

8ഒരുവനന്‍െറ മനസ്സ്‌ വളരെ കരശലം നിറഞ്ഞ 
താണ്‌! മനസ്സിന്‌ വലിയ രോഗങ്ങളുണ്ടാകാം 
ആരും സതൃത്തിലതു മനസ്സിലാക്കുന്നുമില്പ. 

1പക്ഷേ, ഞാന്‍ യഹോവയാകുന്നു. എനിക്കു 
മനുഷ്യന്‍െറ ഹൃദയത്തിലേക്കു നോക്കാന്‍ കഴി 
യും. ഒരുവന്‍െറ മനസ്സ്‌ എനിക്കു പരീക്ഷിക്കാ 
നാവും. ഓരോരുത്തര്‍ക്കും എന്തുണ്ടായിരിക്കണ 
മെന്നെനിക്കു നിശ്ചയിക്കാം. ഓരോരുത്തനും 
അവന്‍െറ പ്രവൃത്തിക്കൊത്ത പ്രതിഫലം നല്‍ 
കാന്‍ എനിക്കാകും. 

പക്ഷി ചിലപ്പോള്‍ താനിടാത്ത മുട്ടക്ക്‌ അട 
യിരുന്നേക്കാം. പണത്തിനുവേണ്ടി വഞ്ചന നട 
ത്തുന്നവ൯ ആ പക്ഷിയെപ്പോലെയാണ്‌. ജീവി 
തകാലം പകുതി പിന്നിടുമ്പോള്‍ ആ പണ 
മെല്ലാം അയാള്‍ക്കു നഷ്‌ടപ്പെടും. ജീവിതത്തി 
ന്‍റ അവസാനം, അയാളൊരു ദുഷ്ടനായിരു 
ന്നെന്നു വ്യക്തമാക്കപ്പെടും.” 

12ആരംഭം മുതലേ നമ്മുടെ ആലയം ദൈവ 
ത്തിനൊരു തേജസ്സാര്‍ന്ന സിംഹാസനമായി 
രുന്നു. അതു വളരെ മുഖ്യമായൊരു സ്ഥലമായി 
രുന്നു. 

യഹോവേ, നീയാകുന്നു യിനസ്ധരായേലിന്‍െറ 
പ്രതീക്ഷ. നിന്നെ വിട്ടുപോകുന്നവ൯ന്‍ നാണം 
കെടും. യഹോവേ, നീ ജീവജലത്തിന്‍റെ ഉറവ 

















734 


1യെഹൂദക്കാര്‍ എന്നോടു ചോദ്യങ്ങള്‍ ചോ 
ദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവര്‍ ചോദിക്കു 
ന്നു, “യിരെമ്യാവേ, യഹോവയില്‍നിന്നുള്ള ആ 
സന്ദേശത്തെപ്പറ്റി എന്താണു പറയാനുള്ളത്‌? 
ആ സന്ദേശം എപ്പോള്‍ സത്യമായിത്തീരും?” 

1യഹോവേ, ഞാന്‍ നിന്നില്‍നിന്നും ഓടി 
പ്പോയില്ല. ഞാന്‍ നിന്നെ അനുഗമിച്ചു. നീ 
ആഗ്രഹിക്കുന്ന ഇടയനായിത്തീര്‍ന്നു ഞാന്‍. 
ആ ഭീകരദിനം വരാന്‍ ഞാനാഗ്രഹിക്കുന്നില്ല. 
യഹോവേ, ഞാന്‍ പറഞ്ഞ കാര്യങ്ങള്‍ നിന 
ക്കറിയാം. അതെല്ലാം സംഭവിക്കുന്നതു നീ 
കാണുന്നു. 

17യഹോവേ, എന്നെ നശിപ്പിക്കരുതേ. ദുരിത 
കാലങ്ങളില്‍ ഞാന്‍ നിന്നെ ആശ്രയിക്കുന്നു. 

18തനുഷ്യര്‍ എന്നെ പീഡിപ്പിക്കുകയാണ്‌. ആ 
ജനത്തെ അപമാനിക്കൂ. പക്ഷേ, എന്നെ നിരാശ 
നാക്കരുതേ. അവര്‍ ഭയപ്പെടട്ടെ. പക്ഷേ എന്നെ 
ഭയപ്പെടുത്തരുതേ. ഭീകരദുരന്തത്തിന്‍െറ ദിനം 
എനെറെ ശത്രുക്കള്‍ക്കു വരുത്തേണമേ. അവരെ 
തകര്‍ത്താലും. അവരെ വീണ്ടും തകര്‍ത്താലും. 


ശബ്ബത്തുദിനത്തെ വിശുദ്ധമായി കരുതുന്നു 

19യഹോവ ഈ സംഗതികള്‍ എന്നോടു പറ 
ഞ്ഞു: “യിരെമ്യാവേ, നീ ചെന്ന്‌ യെഹൂദയിലെ 
രാജാക്കന്മാര്‍ വരികയും പോകയും ചെയ്യുന്ന 
ജനങ്ങളുടെ കവാടത്തിങ്കല്‍ നില്‍ക്കുക. ജനങ്ങ 
ളോട്‌ എന്‍െറ സന്ദേശം പറയുക. പിന്നെ 
യെരൂശലേമിലെ എല്ലാ കവാടത്തിങ്കലേക്കും 
പോകുകയും അതേ കാര്യങ്ങള്‍ ചെയ്യുകയും 
വേണം. 

20“ജനങ്ങളോടു പറയുക: “യഹോവയുടെ 
സന്ദേശം ശ്രദ്ധിക്കുക. യെഹൂദയിലെ രാജാക്ക 
ന്മാരേ, കേള്‍ക്കുക. സകലയെഹുദക്കാരുമേ, 
കേള്‍ക്കുക. ഈ കവാടങ്ങളിലൂടെ യെരൂശലേമി 
ലേക്കു കടന്നുവന്ന സകലജനങ്ങളേ, എന്നെ 
ശ്രദ്ധിക്കുക! യഹോവ ഇക്കാര്യങ്ങള്‍ പറയു 
ന്നു: ശബ്ബത്തുദിവസം നിങ്ങള്‍ ഭാരം ചുമക്കാതി 
രിക്കാന്‍ ശ്രദ്ധിക്കുക. ആ ദിവസം യെരൂശലേ 
മിന്‍റെ കവാടങ്ങളിലൂടെ ഭാരം കൊണ്ടുവരിക 
യുമരുത്‌. 2ശബ്ബത്തുദിവസം നിങ്ങളുടെ വീടു 
കളില്‍നിന്ന്‌ ഒരു ഭാരവും കൊണ്ടുവരരുത്‌. ആ 
ദിവസം ഒരു ജോലിയും ചെയ്യരുത്‌. ശബ്ബത്തു 
ദിവസത്തെ നിങ്ങള്‍ ഒരു വിശുദ്ധദിനമാക്കി 
ത്തീര്‍ക്കണം. ഇതേ കല്പന ഞാന്‍ നിങ്ങളുടെ 
പൂര്‍വ്വികന്മാര്‍ക്കും നല്‍കിയിരുന്നു. പക്ഷേ 
അവരെന്നെ അനുസരിച്ചില്ല. അവരെനിക്കു 
ചെവി തന്നില്ല. നിങ്ങളുടെ പൂര്‍വ്വികര്‍ വളരെ 
കഠിനഹൃദയരായിരുന്നു. ഞാനവരെ ശിക്ഷിച്ചു. 
പക്ഷേ അതുകൊണ്ടൊരു മെച്ചവുമുണ്ടായില്ല. 
അവരെന്നെ ചെവിക്കൊണ്ടതേയില്ല. 4പക്ഷേ 
നിങ്ങള്‍ എന്നെ അനുസരിക്കുന്നതില്‍ ശ്രദ്ധാ 
ലൂക്കളായിരിക്കണം.”-യഹോവയില്‍ നിന്നുള്ള 
സന്ദേശമാണിത്‌-* ശബ്ദത്തില്‍ നിങ്ങള്‍ യെരൂശ 

















പോലെയാകുന്നു. യഹോവയെ പിന്തുടരുന്ന 
തില്‍നിന്നു പിന്മാറുന്നവന്‌ ഹ്രസ്വജീവിത 
മായിരിക്കും. 


യിരെമ്യാവിന്‍െറ മൂന്നാമത്തെ പരാതി 

14യഹോവേ, നീയെന്നെ സുഖപ്പെടുത്തി 
യാല്‍ അതു പൂര്‍ണ്ണസുഖപ്പെടലായിരിക്കും. 
നീയെന്നെ രക്ഷിച്ചാല്‍ അത്‌ യഥാര്‍ത്ഥരക്ഷയാ 
യിരിക്കും. യഹോവേ, നിന്നെ ഞാന്‍ വാഴ്‌ 
ത്തുന്നു! 


ലേമിലെ കവാടങ്ങളിലൂടെ ഭാരം കൊണ്ടുവര 
രുത്‌. ശബ്ത്തുദിവസത്തെ ഒരു വിശുദ്ധദിന 
മാക്കണം. ഒരു ജോലിയും ചെയ്യാതെ വേണം 
ആ ദിവസത്തെ നിങ്ങളങ്ങനെയാക്കുവാന്‍. 

25 ഈ കല്പന നിങ്ങളനുസരിച്ചാല്‍ ദാവീദി 
ന്‍െറ സിംഹാസനത്തിലിരിക്കുന്ന രാജാക്കന്മാര്‍ 
ശബ്ബത്തില്‍ യെരൂശലേമിന്‍റെ കവാടംകടന്നു 
വരും. ആ രാജാക്കന്മാര്‍ രഥങ്ങളിലും കുതിരപ്പു 
റത്തും കയറിവരും. യെഹൂദയിലെയും യെരുശ 
ലേമിലെയും നേതാക്കള്‍ ആ രാജാക്കന്മാരോ 
ടൊപ്പമായിരിക്കും. യെരൂശലേമില്‍ എന്നെന്നേ 





735 


ക്കും ജനവാസമുണ്ടാകുകയും ചെയ്യും! 2യെ 
ഹൂദയിലെ പട്ടണങ്ങളില്‍നിന്ന്‌ ജനം യെരൂശ 


യിരെമ്യാവ്‌ 17:26-18:20 


11“അതിനാല്‍ യിരെമ്യാവേ, യെഹുദക്കാ 
രോടും യെരൂശലേമില്‍ വസിക്കുന്നവരോടും 





ലേമില്‍ താമസിക്കാന്‍ വരും. ചുറ്റുമുള്ള കൊച്ചു 
ഗ്രാമങ്ങളില്‍നിന്നും ജനം യെരൂശലേമിലേക്ക്‌ 
ഒരു തീര്‍ത്ഥാടനത്തിനു വരും. ബെന്യാമീന്‍ 
ഗോത്രക്കാര്‍ വസിക്കുന്ന ദേശത്തുനിന്നും ജനം 
വരും. പടിഞ്ഞാറന്‍ മലയടിവാരത്തില്‍നിന്നും 
മലമ്പ്രദേശത്തു നിന്നും ജനം വരും. നെഗെവില്‍ 
നിന്നും ജനങ്ങള്‍ വരും. ആ ജനങ്ങളെല്ലാം ഹോമ 
യാഗങ്ങളും ബലികളും ധാന്യബലികളും ധൂപ 
ങ്ങളും കൃതജ്ഞതാബലികളും കൊണ്ടുവരും. ആ 
വഴിപാടുകളും ബലികളും അവര്‍ യഹോവ 
യുടെ ആലയത്തിലേക്കു കൊണ്ടു വരും. 

2പക്ഷേ നിങ്ങളെന്നെ ശ്രവിക്കുകയോ 
അനുസരിക്കുകയോ ചെയ്തില്ലെങ്കില്‍ നിങ്ങള്‍ 
ക്കു ദോഷങ്ങള്‍ സംഭവിക്കും. ശബ്ബത്തുദിവസം 
നിങ്ങള്‍ യെരൂശലേമിലേക്കു ഭാരങ്ങള്‍ കൊണ്ടു 
വന്നാല്‍ നിങ്ങള്‍ ആ ദിവസത്തെ വിശുദ്ധമാ 
ക്കുകയായിരിക്കില്ല. അതിനാല്‍ ഞാന്‍ തടയാ 
നാവാത്ത അഗ്നിയുണ്ടാക്കും. ആ അഗ്നി 
യെരുശലേമിലെ കവാടങ്ങളിലാരംഭിക്കുകയും 
കൊട്ടാരംവരെ കത്തിച്ചു കളഞ്ഞതിനുശേഷം 
മാത്രം അടങ്ങുകയും ചെയ്യും.” 











കുശവനും കളിമ 
യിരെമ്യാവിനു യഹോവയില്‍നിന്നും 
] ലഭിച്ച സന്ദേശം ഇതാകുന്നു: 2“യിരെമ്യാ 
വേ, കുശവനന്‍െറെ വസതിയിലേക്കു പോവുക. 
നിനക്കു ഞാന്‍ കുശവന്‍െറ വസതിയില്‍ വച്ച്‌ 
എന്‍െറ സന്ദേശം നല്‍കും.” 
3അങ്ങനെ, ഞാന്‍ കുശവനന്‍െറ വസതിയിലേ 
ക്കു പോയി. കുശവന്‍ ചക്രത്തിനടുത്തിരുന്ന്‌ 
കളിമണ്ണില്‍ പണിയുകയായിരുന്നു. “അയാള്‍ 
കളിമണ്ണുകൊണ്ട്‌ ഒരു കുടമുണ്ടാക്കുകയായി 
രുന്നു. പക്ഷേ കുടത്തിന്‌ എന്തോ ഒരു ദോഷമു 
ണ്ടായിരുന്നു. അതിനാല്‍ കുശവന്‍ ആ കളിമണ്ണു 
കൊണ്ട്‌ മറ്റൊരു കുടമുണ്ടാക്കി. തന്‍െറ കൈകള്‍ 
കൊണ്ടു രൂപപ്പെടുത്തി അയാള്‍ തന്‍െറ ഇഷ്ട 
ത്തിനനുസരിച്ചു കുടമുണ്ടാക്കി. 
ടഅനന്തരം യഹോവയുടെ സന്ദേശം എനി 
ക്കു ലഭിച്ചു: യിസ്രായേല്‍ കുടുംബമേ, എനി 
ക്ക്‌ (ദൈവം) ഇതെപോലെ നിന്‍െറ കാര്യത്തി 
ലും ചെയ്യാനാകും. കുശവന്റെ കൈയിലെ 
കളിമണ്ണുപോലെയാണു നിങ്ങള്‍. ഞാന്‍ കുശ 
വനും! "ഏതെങ്കിലുമൊരു രാഷ്ട്രത്തെപ്പറ്റിയോ 
സാമ്രാജ്യത്തെപ്പറ്റിയോ ഞാന്‍ സംസാരിക്കുന്ന 
ഒരു കാലം വരാം. ആ രാഷ്ട്രത്തെ ഞാന്‍ 
പറിച്ചെടുക്കുമെന്നു പറഞ്ഞേക്കാം. അല്ലെങ്കില്‍ 
ആ രാജ്യത്തെ ഞാന്‍ വലിച്ചിടുകയും ആ 
രാഷ്ട്രത്തെയോ രാജധാനിയെയോ നശിപ്പിക്കു 
കയും ചെയ്യുമെന്നു ഞാന്‍ പറഞ്ഞേക്കാം. 
പക്ഷേ, ആ രാജ്യത്തുള്ളവര്‍ക്കു മാനസാന്തരമു 
ണ്ടായേക്കാം. ആ രാജ്യക്കാര്‍ തിന്മകള്‍ ചെയ്യു 
ന്നതു നിര്‍ത്തിയേക്കാം. അപ്പോള്‍ ഞാനെന്‍റെ 
മനസ്സുമാറ്റും. ആ രാജ്യത്തിനു ദുരന്തം വിത 
യ്ക്കാനുള്ള പദ്ധതികള്‍ക്കു പിറകേ ഞാന്‍ 
പോകയില്ല. ഒരു രാഷ്ട്രത്തെപ്പറ്റി ഞാന്‍ സം 
സാരിക്കുന്ന മറ്റൊരു സമയം വന്നേക്കാം. 9ആ 
രാഷ്ട്രത്തെ ഞാന്‍ പണിയുമെന്നും നടുമെന്നും 
ഞാന്‍ പറഞ്ഞേക്കാം. 14പക്ഷേ ആ രാഷ്ട്രം 
തിന്മകള്‍ ചെയ്യുന്നതും എന്നെ അനുസരിക്കാ 
തിരിക്കുന്നതും ഞാന്‍ കാണും. അപ്പോള്‍, ആ 
രാഷ്ട്രത്തിനായുള്ള എന്റെറ നല്ല പദ്ധതികള്‍ 
ഞാന്‍ പുനഃപരിശോധിക്കും. 





പറയുക, “യഹോവ പറയുന്നത്‌ ഇതാണ്‌: 
നിങ്ങള്‍ക്കു ഞാനിപ്പോള്‍ത്തന്നെ ദുരിതങ്ങളു 
ണ്ടാക്കും. നിങ്ങള്‍ക്കെതിരെ ഞാന്‍ ആസൂത്രണ 
ങ്ങള്‍ ചെയ്യുകയാണ്‌. നിങ്ങള്‍ ചെയ്യുന്ന തിന്മ 
കള്‍ അവസാനിപ്പിക്കുക. ഓരോരുത്തരും മാന 
സാന്തരപ്പെടുകയും നന്മകള്‍ ചെയ്തു തുടങ്ങു 
കയും ചെയുക!” 2പക്ഷേ യെഹുദക്കാര്‍ മറു 
പടി പറയും, “പരീക്ഷിച്ചു നോക്കുന്നതുകൊണ്ട്‌ 
വലിയ ഗുണമൊന്നുമില്ല. ഞങ്ങള്‍ ഞങ്ങള്‍ക്കു 
തോന്നിയതു പോലെ പ്രവര്‍ത്തിക്കും. ഞങ്ങളി 
ലോരോരുത്തനും കഠിനവും ദുഷ്ടവുമായ ഹൃദ 
യങ്ങളില്‍ തോന്നിയതുപോലെ പ്രവര്‍ത്തിക്കാ 
നാണു പോകുന്നത്‌.” 

യഹോവ പറയുന്ന കാര്യങ്ങള്‍ ശ്രദ്ധിക്കുക: 
“അന്യരാഷ്ട്രങ്ങളോട്‌ ഈ ചോദ്യംചോദിക്കുക: 
“യിസ്രായേല്‍ ചെയ്ത തിന്മകള്‍ മറ്റൊരുവന്‍ 
ചെയ്യുന്നതായി നിങ്ങളെന്നെങ്കിലും കേട്ടിട്ടു 
ണ്ടോ?” യിസ്രായേല്‍ ദൈവത്തിനു വിശിഷ്ട 
യാണ്‌. യിസ്രായേല്‍ ദൈവത്തിന്‍െറ മണവാട്ടി 
യെപ്പോലെയാണ്‌! 

14ലെബാനോനിലെ പര്‍വ്വതങ്ങളുടെ കൊടു 
മുടിയിലെ മഞ്ഞ്‌ ഒരിക്കലുമുരുകില്ലെന്നു നിങ്ങ 
ഒള്‍ക്കറിയാം. തണുത്ത, ഒഴുകുന്ന അരുവികള്‍ 
വറ്റില്ലെന്നും അറിയാം. 
പക്ഷേ എനന്‍െറെ ജനം എന്നെപ്പറ്റി മറന്നി 
രിക്കുന്നു. അവര്‍ വിലകെട്ട വിഗ്രഹങ്ങള്‍ക്ക്‌ 
വഴിപാടുകളര്‍പ്പിക്കുന്നു. എന്‍െറ ജനം തങ്ങ 
ളുടെ പ്രവൃത്തികള്‍ക്കിടയില്‍ കുഴഞ്ഞു വീഴു 
ന്നു. തങ്ങളുടെ പൂര്‍വ്വികരുടെ പഴയ പാതക 
ളില്‍ കുഴഞ്ഞു വീഴുന്നു. എന്നോടൊപ്പം നല്ല 
പാതയില്‍ നടക്കേണ്ടതിനു പകരം ഇട വഴി 
കളിലും മോശമായ വഴികളിലും നടക്കാന്‍ അവ 
രിഷ്ടപ്പെടുന്നു. 

1അതിനാല്‍ യെഹൂദയുടെ രാജ്യം ഒരു ശൂന്യ 
മരുഭൂമിയായിത്തീരും. വഴിപോക്കര്‍ ചൂളം വിളി 
ക്കുകയും തലകൂലുക്കുകയും ചെയ്യും. രാജ്യത്തി 
ന്‍െറ വിനാശം കണ്ട അവര്‍ ഞെട്ടും. 

17യെഹൂദക്കാരെ ഞാ൯ ചിതറിക്കും. അവര്‍ 
തങ്ങളുടെ ശത്രുക്കളില്‍നിന്നും ഓടിപ്പോകും. 
സാധനങ്ങളെ അടിച്ചു പറത്തുന്ന കിഴക്കന്‍കാ 
റ്റിനെപ്പോലെ യെഹൂദക്കാരെ ഞാന്‍ ചിതറി 
ക്കും. അവരെ ഞാന്‍ നശിപ്പിക്കും. ഞാനവരെ 
സഹായിക്കാന്‍ വരുന്നത്‌ അവര്‍ക്കു കാണാ 
നാകില്ല. ഇല്ല! ഞാന്‍ വിട്ടുപോകുന്നത്‌ അവര്‍ 
കാണും!” 














യിരെമ്യാവിന്‍െറ നാലാമത്തെ പരാതി 

18അപ്പോള്‍ യിരെമ്യാവിന്‍െറ ശത്രുക്കള്‍ പറ 
ഞ്ഞു, “വരിക, നമുക്ക്‌ യിരെമ്യാവിനെതിരെ 
ഗൂഡാലോചന നടത്താം. പുരോഹിതര്‍ പഠി 

നച്ചനിയമങ്ങള്‍ തീര്‍ച്ചയായും പാഴാകില്ല. 
ജ്ഞാനികളുടെ ഉപദേശം ഇപ്പോഴും നമ്മോടൊ 
പ്പമുണ്ട്‌. പ്രവാചകരുടെ വാക്കുകള്‍ ഇപ്പോഴും 
നമ്മോടൊല്പമുണ്ട. അതിനാല്‍ നമുക്കവനെ 
പ്പറ്റി നുണ പറയാം. അതവനെ നശിപ്പിക്കും. 
അവന്‍ പറയുന്നതിനൊന്നും നമ്മള്‍ ചെവി 
കൊടുക്കുകയുമില്ല.” 
19യഹോവേ, എന്നെ ശ്രവിക്കുക! എന്‍െറ 
ദങ്ങള്‍ ശ്രദ്ധിക്കുകയും ആരാണു ശരിയെന്നു 
രിധിക്കുകയും ചെയ്താലും. 
2 യെഹൂദക്കാരോടു ഞാന്‍ നന്മ കാണിച്ചു. 
നന്മയ്ക്കു തിന്മകൊണ്ടാണോ ജനം പ്രതിഫലം 


വ 
വ 





യിരെമ്യാവ്‌ 18:21-19:15 


നല്‍കേണ്ടത്‌? അല്ല! ഞാന്‍ നിങ്ങളുടെ മുമ്പില്‍ 
നിന്ന്‌ അവരെപ്പറ്റി നല്ലകാര്യങ്ങള്‍ പറയുകയും 
അങ്ങനെ നിങ്ങള്‍ക്കവരെ ശിക്ഷിക്കാന്‍ കഴിയാ 
താവുകയും ചെയ്തുവെന്ന്‌ ഓര്‍മ്മിക്കുക. 
പക്ഷേ അവരെനിക്കിപ്പോള്‍ തിന്മകൊണ്ടു 
പ്രതിഫലം തരുന്നു. അവരെന്നെ കുടുക്കി കൊ 
പ്ലാന്‍ ശ്രമിക്കുകയാണ്‌. 

21അതിനാലവരുടെ കുട്ടികളെ ക്ഷാമംകൊണ്ടു 
പട്ടിണിക്കിടുക. അവരുടെ ശത്രുക്കള്‍ വാളു 
കൊണ്ട്‌ അവരെ തോല്ലിക്കട്ടൈ. അവരുടെ ഭാര്യ 
മാര്‍ വന്ധ്യകളായിരിക്കട്ടെ. യെഹൂദയിലെ 
പുരുഷന്മാര്‍ മരണത്തിനിരയാകട്ടെ. അവരുടെ 
ഭാര്യമാരെ വിധവകളാക്കിയാലും. അവര്‍ തങ്ങ 
ളുടെ കൂട്ടികളുടെ മരണത്തില്‍ വിലപിക്കട്ടെ. 
യെഹൂദയിലെ പുരുഷന്മാര്‍ കൊല്ലപ്പെടട്ടെ. 
ചെറുപ്പക്കാര്‍ യുദ്ധത്തില്‍ വ ടട്ടെ. 

2അവരുടെ വസതികളില്‍ നിലവിളിയുണ്ടാ 
കട്ടെ. അവര്‍ക്കെതിരെ നീ ആകസ്മികമായി 
ശത്രുവിനെ കൊണ്ടുവന്ന്‌ അവരെ നിലവിളി 
പ്പിക്കുക. എന്‍െറ ശത്രുക്കള്‍ എന്നെ കുടുക്കാന്‍ 
ശ്രമിച്ചതിനാല്‍ ഇതെല്ലാം സംഭവിക്കട്ടെ. അവര്‍ 
എന്നെ കുടുക്കാന്‍ കെണികളൊരുക്കി. 

2യഹോവേ, എന്നെ കൊല്ലാനുള്ള അവരുടെ 
പദ്ധതി നിനക്കറിയാം. അവരുടെ കുറ്റങ്ങള്‍ 
പൊറുക്കരുതേ. അവരുടെ പാപങ്ങള്‍ മായ്ച്ചു 
കളയരുതേ. എന്‍െറ ശത്രുക്കളെ നശിപ്പിച്ചാ 
ലും! നീ കോപിക്കുമ്പോള്‍ അവരെ ശിക്ഷി 
ച്ചാലും! 











പൊട്ടിയ ഭരണി 

] യഹോവ എന്നോടു പറഞ്ഞു: “യിരെ 

മാവേ, ചെന്ന്‌ കുശവനന്‍െറ പൊട്ടിയ 
ഒരു മണ്‍്ഭരണി വാങ്ങിക്കൊണ്ടു വരിക. 2ഓട്ടു 
നുറുക്കു കവാടത്തിനു മുമ്പിലുള്ള ബെന്‍ 
ഹിന്നോംതാഴ്വരയിലേക്കു പോകുക. ഏതാനും 
മൂപ്പന്മാരെയും പുരോഹിതന്മാരെയും കൂടെ 
കൊണ്ടുപോകുക. അവിടെവച്ച്‌, ഞാന്‍ 
നിന്നോടു പറയുന്ന കാര്യങ്ങള്‍ അവരോടു 
പറയുക. 3നിന്നോടൊപ്പമുള്ളവരോട്‌, “യെഹൂ 
ദയിലെ രാജാവേ, യെരുശലേംകാരേ, യഹോ 
വയുടെ സന്ദേശം കേള്‍ക്കുക!” യിസ്രായേല്‍ജന 
തയുടെ ദൈവമാകുന്ന, സര്‍വ്വശക്തനായ 
യഹോവ പറയുന്നത്‌ ഇതാണ്‌: ഈ സ്ഥല 
ത്തിന്‌ ഞാനൊരു ഭയങ്കര ദുരിതമുണ്ടാക്കും! 
ഇതെപ്പറ്റി കേള്‍ക്കുന്ന എല്ലാവരും അത്ഭുതപ്പെ 
ടുകയും ഭയംകൊണ്ടു നിറയുകയും ചെയ്യും. 
യെഹൂദയിലെ ജനങ്ങള്‍ എന്നില്‍ നിന്നകന്ന 
തിനാലാണു ഞാന്‍ ഇങ്ങനെ സംഭവിപ്പിക്കുക. 
ഇവിടം അവര്‍ അന്യദൈവങ്ങളുടേതാക്കിയി 
രിക്കുന്നു. യെഹൂദക്കാര്‍ ഈ സ്ഥലത്ത്‌ അന്യ 
ദൈവങ്ങള്‍ക്കായി ഹോമബലികളര്‍പ്പിച്ചിരി 
ക്കുന്നു. ജനം ആ ദേവന്മാരെ പണ്ട്‌ ആരാധിച്ചി 
രുന്നില്ല. പൂര്‍വ്വികര്‍ ആ ദേവന്മാരെ ആരാധി 
ചില്ല. ഇവ മറ്റു രാജ്യങ്ങളില്‍നിന്നുള്ള പുതിയ 
ദേവന്മാരാകുന്നു. യെഹൂദയിലെ രാജാക്കന്മാര്‍ 
ഈ സ്ഥലം നിഷ്കളങ്കരായ ശിശുക്കളുടെ രക്തം 
കൊണ്ടു നിറച്ചു. “ബാല്‍ദേവനായി യെഹൂദ 
യിലെ രാജാക്കന്മാര്‍ ഉന്നതസ്ഥലങ്ങള്‍ പണി 
തു. അവിടെയാണവര്‍ ഹോമയാഗങ്ങള്‍ നട 
ത്തുന്നത്‌. അവര്‍ തങ്ങളുടെ പുത്രന്മാരെ ബാല്‍ 
ദേവന്‍ ഹോമബലിയര്‍പ്പിച്ചു. അങ്ങനെ ചെയ്യ 
ണമെന്ന്‌ അവരോടു ഞാന്‍ പറഞ്ഞില്ല. നിങ്ങ 
ളുടെ പുത്രന്മാരെ ബലിയര്‍പ്പിക്കാന്‍ ഞാന്‍ 
ആവശ്യപ്പെടില്ല. അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി 








736 


ഞാനൊരിക്കലും ആലോചിച്ചിട്ടുപോലുമില്ല. 
ണപ്പോള്‍ ജനങ്ങള്‍ ഈ സ്ഥലത്തെ തോഫെത്ത്‌ 
എന്നും ഹിന്നോംതാഴ്വരയെന്നും വിളിക്കുന്നു. 
പക്ഷേ ഞാന്‍ നിങ്ങള്‍ക്ക്‌ ഈ മുന്നറിയിപ്പു 
തരുന്നു. യഹോവയില്‍ നിന്നുള്ളതാണ്‌ ഈ 
സന്ദേശം: ജനം ഈ സ്ഥലത്തെ കശാപ്പിന്‍െറ 
താഴ്വര എന്നും വിളിക്കുന്ന കാലം വരുന്നു. 
ഈ സ്ഥലത്ത്‌ ഞാന്‍ യെഹുദക്കാരുടെയും 
യെരുശലേകാരുടെയും പദ്ധതികളെ തകര്‍ക്കും. 
ഈ ജനത്തെ ശത്രുക്കള്‍ ഓടിക്കും, ഇവിടെ 
വച്ച്‌ യെഹൂദക്കാര്‍ വാളിനാല്‍ കൊല്ലപ്പെടാന്‍ 
ഞാനിടയാക്കും. അവരുടെ മൃതദേഹങ്ങളെ 
ഞാന്‍ പക്ഷികള്‍ക്കും കാട്ടുമൃഗങ്ങള്‍ക്കും ഭക്ഷ 
ണമാക്കുകയും ചെയ്യും. “ഈ നഗരത്തെ ഞാന്‍ 
പൂര്‍ണ്ണമായും നശിപ്പിക്കും. യെരുശലേമിലൂടെ 
കടന്നുപോകുന്നവര്‍ ചൂളം വിളിക്കുകയും അതി 
ന്‍െറ നേര്‍ക്കു തലകുലുക്കുകയും ചെയ്യും. 
നഗരം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്‌ കണ്ട്‌ 
അവര്‍ ഞെട്ടും. 9ശത്രു അതിന്‍െറ സൈന്യത്തെ 
നഗരത്തിനു ചുറ്റിലും വിന്യസിക്കും. ഭക്ഷണ 
ത്തിനായി പുറത്തു പോകാന്‍ സൈന്യം ആരെ 
യും അനുവദിക്കുകയില്ല. അതിനാല്‍ നഗര 
വാസികള്‍ പട്ടിണിയനുഭവിക്കാ൯ തുടങ്ങും. 
സ്വന്തം പുത്രന്മാരുടെയും പൂത്രിമാരുടെയും 
ശരീരം തിന്നേണ്ട അവസ്ഥയിലാകും അവരുടെ 
വിശപ്പ്‌. അനന്തരം അവര്‍ പരസ്പരം തിന്നാ 
നും തുടങ്ങും,” എന്നു പറയുക. 

10%“യിരെമ്യാവേ, അക്കാര്യങ്ങള്‍ നീ ജനങ്ങ 
ളോടു പറയും. അവര്‍ നോക്കിക്കൊണ്ടു നില്‍ 
ക്കേ നീ ആ ഭരണി പൊട്ടിക്കും. 1അപ്പോള്‍ 
ഇങ്ങനെ പറയുക: “സര്‍വ്വശക്തനായ യഹോവ 
പറയുന്നു, യെഹൂദരാജ്യത്തെയും യെരുശലേം 
നഗരത്തെയും ഒരു മണ്‍ഭരണിയെന്നപോലെ 
ഞാന്‍ പൊട്ടിക്കും! ഈ ഭരണി വീണ്ടും യോജി 
പ്പിക്കാനാവില്ല. യെഹൂദരാഷ്ട്രത്തിന്‌ അങ്ങനെ 
തന്നെയായിരിക്കും! ഇടമില്ലാതാകുന്നത്ര മൃതദേ 
ഹങ്ങള്‍ ഇവിടെ തോഫേത്തില്‍ സംസ്കരിക്ക 
പ്പെടും. 12ഈ ജനങ്ങള്‍ക്കും ഈ സ്ഥലത്തിനും 
ഞാന്‍ ഇതു ചെയ്യും. ഈ നഗരത്തെ ഞാന്‍ 
തൊഫത്തുപോലെയാക്കും.” യഹോവയില്‍ 
നിന്നുള്ളതാണ്‌ ഈ സന്ദേശം. 13'യെരൂുശലേമി 
ലെ വീടുകള്‍ തോഫെത്തുപോലെ “അഴുക്കു 
പുരണ്ടത്‌” ആയിത്തീരും. രാജകൊട്ടാരങ്ങള്‍ 
തോഫേത്തുപോലെ നശിപ്പിക്കപ്പെടും. എന്തു 
കൊണ്ടെന്നാല്‍ ജനങ്ങള്‍ ആ വീടുകളുടെ മച്ചു 
കളില്‍ വ്യാജദൈവങ്ങളെ ആരാധിച്ചു. അവര്‍ 
നക്ഷത്രങ്ങളെ ആരാധിക്കുകയും അവയെ മഹ 
ത്വപ്പെടുത്താ൯ന്‍ ഹോമബലികളര്‍പ്പിക്കുകയും 
ചെയ്തു. അവര്‍ വ്യാജദൈവങ്ങള്‍ക്കായി 
പാനീയയാഗങ്ങളര്‍പ്പിച്ചു.” 

14അനന്തരം യിരെമ്യാവ്‌ യഹോവ തന്നോടു 
പ്രസംഗിക്കാന്‍ കല്ലിച്ച തോഹെത്ത്‌ വിട്ടു 
പോയി. യിരെമ്യാവ്‌ യഹോവയുടെ ആലയ 
ത്തിലേക്കു പോവുകയും ആലയത്തിനന്‍െറ മുറ്റ 
ത്തു നില്‍ക്കുകയും ചെയ്തു. സര്‍വ്വജനങ്ങളോ 
ടുമായി യിരെമ്യാവു പറഞ്ഞു: 15“യിസ്രായേ 
ലിന്‍െറെ ദൈവം, സര്‍വ്വശക്തനായ യഹോവ 
പറയുന്നു: “യെരൂശലേമിനും അതിന്‍െറ ചുറ്റി 
ലുമുള്ള ഗ്രാമങ്ങള്‍ക്കും ഞാന്‍ നിരവധി ദുരിത 
ങ്ങളുണ്ടാക്കും. വൈകാതെ തന്നെ ഞാനതു സംഭ 
വിപ്പിക്കും. എന്തുകൊണ്ടെന്നാല്‍, ജനങ്ങള്‍ 
വളരെ കഠിനഹൃദയരാകുന്നു. എന്നെ ശ്രവിക്കാ 
നും അനുസരിക്കാനും അവര്‍ വിസമ്മതി 


EE 


ക്കുന്നു. 
































737 


യിരെമ്യാവും പശ്ഹൂരും 

7 പള്‍ഹൂര്‍ എന്നു പേരായ ഒരു പുരോഹി 

തനുണ്ടായിരുന്നു. യഹോവയുടെ ആലയ 
ത്തിലെ ഏറ്റവും ഉന്നതനായ ഉദ്യോഗസ്ഥനാ 
യിരുന്നു അയാള്‍. ഇമ്മേര്‍ എന്നു പേരായ 
ഒരാളുടെ പുത്രനായിരുന്നു പശ്ഹൂര്‍. യിരെ 
മ്യാവ്‌ ആലയമുറ്റത്തുനിന്നു പ്രസംഗിക്കുന്നത്‌ 
പശ്ഹൂര്‍ കേട്ടു. അതിനാല്‍ അയാള്‍ യിരെമ്യാ 
പ്രവാചകനെ മര്‍ദ്ദിച്ചു. യിരെമ്യാവിന്‍െറെ കൈ 
കാലുകള്‍ അയാള്‍ മരപ്പൂട്ടില്‍ പൂട്ടിയിടീക്കു 
കയും ചെയ്തു. ആലയത്തിനെറ മേലത്തെ 
ബെന്യാമീന്‍കവാടത്തിങ്കലായിരുന്നു ഇത്‌. 
പിറ്റേന്ന്‌ പശ്ഹൂര്‍ യിരെമ്യാവിനെ തടിപ്പൂ 
ട്ടില്‍നിന്നും മോചിപ്പിച്ചു. അപ്പോള്‍ യിരെമ്യാ 
വ്‌ അയാളോടു പറഞ്ഞു, “യഹോവ പശ്ഹൂര്‍ 
എന്ന നിന്‍െറ പേര്‍ തള്ളിക്കളയുകയും “നാനാ 
വശത്തും ഭീകരത” എന്നു പേരിടുകയും ചെയ്‌ 
തിരിക്കുന്നു. അതാണു നിന്‍െറ നാമം. എന്തെ 
ന്നാല്‍ യഹോവ പറയുന്നു: “നിന്നെ ഞാന്‍ 
വൈകാതെ നിനക്കുതന്നെ ഒരു ഭീകരതയാക്കി 
ത്തീര്‍ക്കും.” വൈകാതെ നിന്നെ ഞാന്‍ നിന്‍െറ 
മൂഴുവന്‍ സുഹൃത്തുക്കള്‍ക്കും ഒരു ഭീതിയാക്കി 
മാറ്റും. നിന്‍െറ സുഹൃത്തുക്കളെ ശത്രുക്കള്‍ വാളു 
കൊണ്ടു കൊല്ലുന്നതു നീ കാണും. യെഹൂദ 
യിലെ ജനങ്ങളെ മുഴുവനും ഞാ൯ ബാബി 
ലോണിലെ രാജാവിനു നല്‍കും. യെഹൂദക്കാരെ 
അയാള്‍ ബാബിലോണ്‍രാജ്യത്തേക്കു കൊണ്ടു 
പോകും. അവന്‍െറ സൈന്യം യെഹുദക്കാരെ 
വാളുകൊണ്ടു വധിക്കുകയും ചെയ്യും. ടയെരൂശ 
ലേംകാര്‍ സാധനങ്ങള്‍ നിര്‍മ്മിക്കാന്‍ കഠിനാ 
ദ്ധ്ാനം ചെയുകയും ധനികരായിത്തീരുകയും 
ചെയ്യും. പക്ഷേ ഞാന്‍ അതെല്ലാം അവരുടെ 
ശത്രുക്കള്‍ക്കു നല്‍കും. യെരൂശലേമിലെ രാജാ 
വിന്‌ നിരവധി നിധികളുണ്ട്‌. പക്ഷേ ആ 
നിധികളെല്ലാം ഞാന്‍ ശത്രുക്കള്‍ക്കു നല്‍കും. 
ശത്രു അതെല്ലാമെടുത്ത്‌ ദൂരെ ബാബിലോണ്‍ 
രാജ്യത്തേക്കു പോകും. പേശ്ഹൂര്‍, നീയും 
നിന്‍െറ വസതിയില്‍ വസിക്കുന്ന സകലരും 
ദൂരേക്കു കൊണ്ടുപോകപ്പെടുകയും ചെയ്യും. 
നീ ബാബിലോണിലേക്ക്‌ ഓടിക്കപ്പെടുകയും 
അവിടെ വസിക്കാനിടയാകുകയും ചെയ്യും. നീ 
ബാബിലോണില്‍വച്ച്‌ മരിക്കും. ആ വിദേശരാ 
ജ്ൃത്ത്‌ നീ സംസ്കരിക്കപ്പെടും. നീ നിന്‍െറ 
സ്നേഹിതന്മാരോടു നുണകള്‍ പ്രസംഗിച്ചു. 
ഇങ്ങനെയൊന്നും സംഭവിക്കുകയില്ലെന്ന്‌ നീ 
പറഞ്ഞു. പക്ഷേ നിന്‍െറ മുഴുവന്‍ സുഹൃത്തു 
ക്കളും മരിക്കുകയും ബാബിലോണില്‍ സംസ്ക 
രിക്കപ്പെടുകയും ചെയ്യും.” 

















യിരെമ്യാവിന്‍െറ അഞ്ചാം പരാതി 

യഹോവേ നീയെന്നെ കുടുക്കി, സത്യമായും 
ഞാന്‍ കുടുക്കപ്പെടുകയും വിഡ്ഡിയാക്കപ്പെ 
ടുകയും ചെയ്തു. എന്നെക്കാള്‍ കരുത്തനായ 
തുകൊണ്ട്‌ നീ വിജയിച്ചു. ഞാനൊരു തമാശയാ 
യിരിക്കുന്നു. ജനം എന്നെ നോക്കിച്ചിരിക്കുക 
യും പകല്‍ മുഴുവനും പരിഹസിക്കുകയും 
ചെയ്യുന്നു. 

$സംസാരിക്കുമ്പോഴൊക്കെ ഞാ൯ അലറി. 
കലാപത്തെയും വിനാശത്തെയുംപറ്റി ഞാനെ 
പ്പോഴും ആക്രോശിക്കുന്നു. യഹോവയില്‍നിന്നു 
കിട്ടിയ സന്ദേശത്തെച്ഛറ്റി ഞാന്‍ ജനത്തോടു 
പറയുന്നു. പക്ഷേ ജനം എന്നെ അപമാനി 
ക്കുകയും പരിഹസിക്കുകയും മാത്രം ചെയ്യുന്നു. 


യിരെമ്യാവ്‌ 20:1-18 


പിലപ്പോള്‍ ഞാനെന്നോടു തന്നെ പറ 
യുന്നു, “യഹോവയെച്ചറ്റി ഞാന്‍ മറക്കും. 
യഹോവയുടെ നാമത്തില്‍ ഞാനിനിയൊന്നും 
സംസാരിക്കില്ല!” പക്ഷേ ഞാനതു പറഞ്ഞ 
പ്പോള്‍ യഹോവയുടെ സന്ദേശം ഒരഗ്നി 
പോലെ എന്‍െറയുള്ളില്‍ എരിയുകയായിരു 
ന്നു! അത്‌ എന്റെ അസ്ഥികളിലാകെ ആഴ 
ത്തില്‍ നീറിപ്പിടിക്കുമ്പോലെ! യഹോവയുടെ 
സന്ദേശത്തെ വഹിക്കാന്‍ ശ്രമിച്ചു ഞാന്‍ ക്ഷീ 
ണിച്ചു. ഒടുവില്‍, എനിക്കത്‌ ഉള്ളില്‍ വഹി 
ക്കാന്‍ കഴിയാതെയായി. 

10ജനങ്ങള്‍ എനിക്കെതിരെ പിറുപിറുക്കു 
ന്നതു ഞാന്‍ കേള്‍ക്കുന്നു. എല്ലായിടവും ഞാ൯ 
എന്നെ പേടിപ്പിക്കുന്ന കാര്യങ്ങള്‍ കേള്‍ക്കുന്നു. 
സുഹൃത്തുക്കള്‍ പോലും എനിക്കെതിരേ സം 
സാരിക്കുന്നു. മനുഷ്യര്‍ ചില തെറ്റുകള്‍ 
ചെയ്യാന്‍ എന്നെ കാത്തിരിക്കുകയാണ്‌. അവര്‍ 
പറയുന്നു, “നമുക്ക്‌ അവന്‍ തിന്മ ചെയ്തെന്നു 
നുണ പറയാം. നമുക്ക്‌ യിരെമ്യാവിനെ കൂടു 
ക്കാന്‍ കഴിഞ്ഞേക്കാം. അപ്പോള്‍ നമുക്കവനെ 
കിട്ടും. അവസാനം നമ്മള്‍ അവനില്‍നിന്നും 
മോചിതരാകും. അപ്പോള്‍ നമുക്കവനെ പിടിച്ച്‌ 
പ്രതികാരം ചെയ്യാം.” 

പക്ഷേ യഹോവ se 
യഹോവ ശക്തനായൊരു പടയാളിയെപ്പോ 
ലെ. അതിനാല്‍ എന്നെ ഓടിക്കുന്നവര്‍ വീഴും. 
അവര്‍ എന്നെ തോല്ലിക്കുകയില്ല. അവര്‍ പരാ 
ജയപ്പെടും. അവര്‍ നിരാശിതരാകും. ആ ജനത 
നാണംകെടും. മനുഷ്യര്‍ ഒരിക്കലും ആ നാണ 
ക്കേടു മറക്കുകയുമില്ല. 

12സര്‍വൃശക്തനായ യഹോവേ, നല്ലവരെ നീ 
പരീക്ഷിക്കുന്നു. ഒരുവന്‍െറ മനസ്സിന്‍െറ ആഴ 
ങ്ങളിലേക്കു നീ നോക്കുന്നു. അവര്‍ക്കെതിരെ 
യുള്ള എന്‍െറ വാദങ്ങള്‍ ഞാന്‍ നിന്നോടു 
പറഞ്ഞു. അതിനാല്‍ നീയവര്‍ക്ക്‌ അര്‍ഹിക്കുന്ന 
ശിക്ഷ നല്‍കുന്നതു ഞാന്‍ കാണട്ടെ. 

യഹോവയോടു പാടുക! യഹോവയെ 
വാഴ്ത്തുക! പാവപ്പെട്ടവരുടെ ജീവന്‍ യഹോവ 
രക്ഷിക്കുന്നു! അവ൯ അവരെ ദുഷ്ടന്മാരില്‍ 
നിന്നും രക്ഷിക്കുന്നു! 





യിരെമ്യാവിന്‍െറ ആറാമത്തെ 
പരാതി 

14ഞാന്‍ പിറന്ന ദിനം ശപിക്കപ്പെടട്ടെ! 
എന്‍െറ അമ്മ എനിക്കു ജന്മം നല്‍കിയ ദിന 
ത്തെ അനുഗ്രഹിക്കരുത്‌! 

15എനന്‍െറ ജനനത്തെപ്പറ്റി എന്‍െറ പിതാവി 
നോടു പറഞ്ഞവന്‍ ശപിക്കപ്പെടട്ടെ. “നിന 
ക്കൊരു പുത്രനുണ്ടായിരിക്കുന്നു,” അയാള്‍ പറ 
ഞ്ഞു. “അതൊരാള്‍കുട്ടിയാണ്‌!” അയാളെനന്‍െറെ 
പിതാവിനെ ആ വാര്‍ത്ത അറിയിച്ച്‌ സന്തുഷ്ട 
നാക്കി. 

1അയാള്‍ യഹോവ തകര്‍ത്ത നഗരങ്ങളെ 
പ്പോലെയാകട്ടെ. യഹോവയ്ക്കു ആ നഗരങ്ങ 
ളോടല്പവും ദയ തോന്നിയില്ല. അവന്‍ പ്രഭാത 
ത്തില്‍ യുദ്ധകാഹളങ്ങള്‍ കേള്‍ക്കട്ടെ. ഉച്ചയ്ക്ക്‌ 
അവന്‍ യുദ്ധരോദനങ്ങള്‍ കേള്‍ക്കട്ടെ. 

17എന്തുകൊണ്ടെന്നാല്‍ ഞാനമ്മയുടെ വയ 
റ്റില്‍ കിടക്കുമ്പോള്‍ അയാളെന്നെ കൊന്നില്ല. 
അപ്പോളയാളെന്നെ കൊന്നിരുന്നെങ്കില്‍ 
എന്‍െറ അമ്മതന്നെ എന്‍െറ കല്പറയായേനെ. 
ഞാനൊരിക്കലും ജനിക്കുകയില്ലായിരുന്നു. 

$ഞാനെന്തുകൊണ്ടാണ്‌ വയറ്റില്‍നിന്നും 
പിറക്കേണ്ടി വന്നത്‌? ഞാന്‍ കാണുന്നതെല്ലാം 








യിരെമ്യാവ്‌ 21:1-22:2 


കുഴപ്പവും വ്യസനവുമാകുന്നു. എന്‍െറ ജീവി 
തം അപമാനത്താല്‍ അവസാനിക്കും. 





സിദെക്കീയാരാജാവിന്‍െറ അഭ്യര്‍ 
ത്ഥന ദൈവം നിരസിക്കുന്നു 

യഹോവയില്‍നിന്നും യിരെമ്യാവിനു 
2 ലഭിച്ച സന്ദേശമായിരുന്നു ഇത്‌. യെഹൂദ 
യിലെ രാജാവായ സിദെക്കീയാവ്‌ പശ്ഹൂര്‍ 
എന്നൊരാളെയും സെഫന്യാവ്‌ എന്നു പേരായ 
ഒരു പുരോഹിതനെയും യിരെമ്യാവിന്‍െറ അടു 
ത്തേക്കയച്ചപ്പോഴാണ്‌ ഈ സന്ദേശമെത്തിയത്‌. 
മല്‍ക്കീയാവ്‌ എന്നൊരാളുടെ പുത്രനായിരുന്നു 
പശ്ഹൂര്‍. മയസേയാവ്‌ എന്നൊരാളുടെ പുത്ര 
നായിരുന്നു സെഫന്യാവ്‌. പശ്ഹൂരും സെഫ 
ന്യാവും ഒരു സന്ദേശവുമായിട്ടായിരുന്നു യിരെ 
മ്യാവിന്‍െറ അടുത്തെത്തിയത്‌. പശ്ഹുരും 
സെഫന്യാവും യിരെമ്യാവിനോടു പറഞ്ഞു, 
“യഹോവയോടു ഞങ്ങള്‍ക്കായി പ്രാര്‍ത്ഥി 
ക്കുക. എന്തുസംഭവിക്കുമെന്ന്‌ യഹോവയോടു 
ചോദിക്കുക ബാബിലോണിലെ രാജാവായ 
നെബൂഖദ്നേസര്‍ ആക്രമിക്കാന്‍ വരുന്നതിനാ 
ലാണ്‌ ഞങ്ങള്‍ ക്കിതറിയേണ്ടത്‌. യഹോവ പണ്ട 
ത്തെപ്പോലെ ഞങ്ങള്‍ക്കായി മഹത്തായ കാര്യ 
ങ്ങള്‍ ചെയ്തേക്കാം. ഞങ്ങളെ ആക്രമിക്കുന്ന 
തില്‍നിന്നും യഹോവ നെബൂഖദ്നേസരിനെ 
തടയുകയും പറഞ്ഞയയ്ക്കുകയും ചെയ്തേ 
ക്കാം.” 

3അപ്പോള്‍ പശ്ഹൂരിനും സെഫന്യാവിനും 
യിരെമ്യാവ്‌ മറുപടി നല്‍കി. അയാള്‍ പറ 
ഞ്ഞു, “സിദെക്കീയാരാജാവിനോടു പറയുക: 
യിസ്രായേലിന്‍റെ ദൈവമാകുന്ന, യഹോവ 
പറയുന്നതെന്തെന്നാല്‍: “നിനക്ക്‌ നിന്‍െറ കൈ 
കളില്‍ യുദ്ധോപകരണങ്ങളുണ്ട്‌. ആ ആയുധ 
ങ്ങളുപയോഗിച്ചു നീ ബാബിലോണ്‍ രാജാവി 
നെയും ബാബിലോണ്യക്കാരെയും നേരിടുന്നു. 
പക്ഷേ ആ ആയുധങ്ങളെ ഞാന്‍ ഉപയോഗ 
ശൂന്യമാക്കും. 

“ബാബിലോണില്‍നിന്നുള്ള സൈന്യം നഗ 
രത്തിനു ചുറ്റുമുള്ള മതിലിനു പുറത്തുണ്ട്‌. 
സൈന്യം നഗരത്തിനു ചുറ്റുമുണ്ട്‌. വൈകാതെ 
തന്നെ ആ സൈന്യത്തെ ഞാന്‍ യെരൂശലേമി 
നുള്ളിലേക്കു കൊണ്ടുവരും. $യെഹുദക്കാരേ, 
ഞാന്‍ സ്വയം നിങ്ങള്‍ക്കെതിരെ പടവെട്ടും. 
എന്‍െറ ശക്തമായ സ്വന്തം കൈകൊണ്ട്‌ നിങ്ങ 
ള്‍ക്കെതിരെ ഞാന്‍ യുദ്ധം ചെയ്യും. നിങ്ങളോടു 
ഞാന്‍ വളരെ കോപിച്ചിരിക്കുന്നു. അതിനാല്‍ 
ഞാന്‍ നിങ്ങള്‍ക്കെതിരെ എന്‍െറ സ്വന്തം ബല 
വത്തായ കരങ്ങള്‍കൊണ്ട്‌ യൂദ്ധം ചെയ്യും. 
നിങ്ങള്‍ക്കെതിരെ അതികഠിനമായി പോരാടി 
ക്കൊണ്ട്‌ നിങ്ങളോടുള്ള ക്രോധം ഞാന്‍ പ്രകടി 
പ്പിക്കും. യെരൂശലേമില്‍ വസിക്കുന്നവരെ 
ഞാന്‍ വധിക്കും. മനുഷ്യരെയും മൃഗങ്ങളെയും 
ഞാന്‍ വധിക്കും. നഗരത്തില്‍ പടരുന്ന മാരക 
രോഗങ്ങളാല്‍ അവര്‍ മരണമടയും. 7അങ്ങനെ 
സംഭവിച്ചതിനുശേഷം” യഹോവയില്‍നിന്നു 
ള്ള സന്ദേശമാകുന്നു ഇത്‌, “യെഹൂദയിലെ 
രാജാവായ സിദെക്കീയാവിനെ ഞാ൯ ബാബി 
ലോണ്‍രാജാവായ നെബൂഖദ്നേസരിനു നല്‍ 
കും. സിദെക്കീയാവിന്‍െറ ഉദ്യോസ്ഥന്മാരെയും 
ഞാന്‍ നെബൂഖദ്നേസരിനെ ഏല്ലിക്കും. യെരൂ 
ശലേംകാരില്‍ ചിലര്‍ മാരകരോഗത്താല്‍ മരി 
ക്കാതിരിക്കും. ചിലര്‍ വാളിനിരയാകുകയുമില്ല. 
ചിലര്‍ പട്ടിണികൊണ്ടു മരിക്കുകയുമില്ല. 
പക്ഷേ ഞാനവരെ നെബുഖദ്നേസരിനു കൊ 

















738 


ടുക്കും. യെഹൂദയുടെ ശത്രുക്കളെ ഞാന്‍ വിജ 
യിപ്പിക്കും. നെബൂഖദ്നേസരിന്‍െറ സൈന്യ 
ത്തിന്‌ യെഹൂദക്കാരെ വധിക്കണം. അതിനാല്‍ 
യെഹുദക്കാരും യെരൂശലേംകാരും വാളുകളാല്‍ 
വധിക്കപ്പെടും. നെബൂഖദ്നേസര്‍ ഒരു ദയയും 
കാണിക്കുകയില്ല. അവരോട്‌ അയാള്‍ക്ക്‌ ഒട്ടും 
സഹതാപവും തോന്നുകയില്ല.” 

6“യെരൂശലേംകാരോട ഇക്കാര്യങ്ങള്‍കൂടി പറ 
യുക. യഹോവ ഇങ്ങനെ പറയുന്നു: “മരണമോ 
ജീവിതമോ തെരഞ്ഞെടുക്കാന്‍ ഞാന്‍ നിങ്ങളെ 
അനുവദിക്കുമെന്നറിയുക. “യെരൂശലേമില്‍ 
തങ്ങുന്ന ആരും മരിക്കും. അയാള്‍ വാളിനാലോ 
പട്ടിണികൊണ്ടോ മാരകരോഗംകൊണ്ടോ മരി 
ക്കും. എന്നാല്‍ യെരുശലേമില്‍നിന്നും പുറത്തു 
കടക്കുകയും ബാബിലോണ്‍സൈന്ൃത്തിനു 
കീഴടങ്ങുകയും ചെയ്യുന്നവര്‍ ജീവിക്കും! ആ 
സൈന്യം നഗരത്തെ വളഞ്ഞിരിക്കുന്നു. അതി 
നാല്‍ ആ നഗരത്തിലേക്കു ഭക്ഷണം കൊണ്ടു 
വരാന്‍ ആര്‍ക്കും കഴിയില്ല. പക്ഷേ ആ നഗരം 
വിട്ടുപോകുന്ന ഏതൊരുവനും തന്‍െറ ജീവനെ 
രക്ഷിക്കും. 4യെരുശലേം നഗരത്തിനു ദുരിതങ്ങ 
ളുണ്ടാക്കാ൯ന്‍ ഞാന്‍ തീരുമാനിച്ചുകഴിഞ്ഞിരി 
ക്കുന്നു. നഗരത്തെ ഞാന്‍ സഹായിക്കുകയില്ല.” 
-യഹോവയില്‍നിന്നുള്ളതാണ്‌ ഈ സന്ദേശം- 
യെരൂശലേം നഗരത്തെ ഞാ൯ ബാബിലോണ്‍ 
രാജാവിനു നല്‍കും. അതിനെ അവന്‍ അഗ്നി 
ക്കിരയാക്കും.” 

11“യെഹൂദയുടെ രാജകുടുംബത്തോടു ഇക്കാ 
ര്യങ്ങള്‍ പറയുക: യഹോവയില്‍ നിന്നുള്ള 
സന്ദേശം ശ്രവിക്കുക. 

ദാവീദിന്‍റെ കുടുംബമേ, യഹോവ ഇക്കാ 
ര്യങ്ങള്‍ പറയുന്നു: “ജനങ്ങളെ നീ എന്നും നീതി 
യോടെ വിധിക്കണം. പീഡനത്തിനിരയാകുന്ന 
വരെ കുറ്റവാളികള്‍ക്കിടയില്‍നിന്നും സംരക്ഷി 
ക്കുക. നീ അങ്ങനെ ചെയ്തില്ലെങ്കില്‍ ഞാന്‍ 
വളരെ കോപിക്കും. ആര്‍ക്കും അണയ്ക്കാനാ 
കാത്ത അഗ്നിപോലെ ആയിരിക്കും എന്‍െറ 
ക്രോധം. നീ തിന്മകള്‍ ചെയ്തിരിക്കുന്നതിനാല്‍ 
ഇങ്ങനെ സംഭവിക്കും.” 

13യെരൂശലേമേ, ഞാന്‍ നിനക്കെതിരാകുന്നു. 
നീ പര്‍വ്ൃതത്തിനന്‍െറ മുകളിലിരിക്കുന്നു. ഈ 
താഴ്വരയ്ക്കുമേല്‍ ഒരു റാണിയെപ്പോലെ നീ 
ഇരിക്കുന്നു. നിങ്ങള്‍ യെരുശലേംകാര്‍ പറയു 
ന്നു, “ആര്‍ക്കും ഞങ്ങളെ ആക്രമിക്കാനാവില്ല. 
ഞങ്ങളുടെ ശക്തനഗരത്തെ തോല്ലിക്കാനാര്‍ 
ക്കുമാവില്ല.” എന്നാല്‍ യഹോവയിതല്‍നിന്നുള്ള 
ഈ സന്ദേശം ശ്രവിക്കുക. 

14നിങ്ങള്‍ക്ക്‌ അര്‍ഹമായ ശിക്ഷ ലഭിക്കും. 
നിങ്ങളുടെ വനങ്ങളില്‍ ഞാന്‍ തീ കൊളുത്തും. 
ആ അഗ്നി നിങ്ങള്‍ക്കു ചുറ്റുമുള്ള സകലതും 


നശിപ്പിക്കും”” 

യഹോവ പറഞ്ഞു: “യിരെമ്യാവേ, രാജാ 
2 വിന്‍റെ കൊട്ടാരത്തിലേക്കു പോവുക. 
യെഹൂദയിലെ രാജാവിന്‍െറെയടുത്തേക്കു 
ചെന്ന്‌ ഈ സന്ദേശം പ്രസംഗിക്കുക. *യെഹൂദ 
യിലെ രാജാവേ, യഹോവയില്‍ നിന്നുള്ള 
സന്ദേശം കേള്‍ക്കുക. നീ ദാവീദിന്‍റെ സിംഹാ 
സനത്തിലിരുന്നു ഭരിക്കുന്നതിനാല്‍ ശ്രവിക്കുക. 
രാജാവേ, നീയും നിന്‍െറ ഉദ്യോഗസ്ഥന്മാരും 
നന്നായി ശ്രവിക്കണം. യെരൂശലേംകവാടങ്ങളി 
ലൂടെ കടന്നുവരുന്ന നിന്‍െറ ജനങ്ങള്‍ സക 
ലരും യഹോവയില്‍നിന്നുള്ള സന്ദേശം ശ്രവി 




















ദുഷ്ടരാജാക്കന്മാര്‍ക്കെതിരെയുള്ള വിധി 











739 


ക്കണം. യഹോവ പറയുന്നു: ന്യായവും ശരിയു 
മായതു ചെയ്യുക. മോഷ്ടിക്കപ്പെട്ടവനെ 
മോഷ്ടാവില്‍നിന്നും രക്ഷിക്കുക. അനാഥരെ 
യും വിധവകളെയും ഉപദ്രവിക്കുകയോ അവ 
രോടു തെറ്റു ചെയ്യുകയോ ചെയ്യരുത്‌. നിഷ്ക 
ഉങ്കരെ വധിക്കരുത്‌. 4ഈ കല്പനകള്‍ നിങ്ങള 
നുസരിച്ചാല്‍, നിങ്ങള്‍ക്ക്‌ ഇങ്ങനെ സംഭവി 
ക്കും: ദാവീദിന്‍റെ സിംഹാസനത്തിലിരിക്കുന്ന 
രാജാക്കന്മാര്‍ യെരൂശലേം നഗരകവാടത്തിലൂ 
ടെ കടന്നുവരുന്നതു തുടരും. ആ രാജാക്കന്മാര്‍ 
തങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരോടൊപ്പം കവാടം 
കടന്നുവരും. ആ രാജാക്കന്മാര്‍, അവരുടെ ഉദ്യോ 
ഗസ്ഥര്‍, ജനങ്ങള്‍ ഇവരെല്ലാം രഥങ്ങളിലും 
കുതിരപ്പുറത്തും കയറിവരും. ടഎന്നാല്‍ നിങ്ങള്‍ 
ഈ കല്വനകളനുസരിച്ചില്ലെങ്കില്‍ യഹോവ 





യിരെമ്യാവ്‌ 22:3-21 


യെഹോയാക്കിംരാജാവിനെതി 
രെയുള്ള വിധി 

3യെഹോയാക്കീംരാജാവിന്‌ മഹാകഷ്ടം. 
അവന്‍ തിന്മചെയ്യുന്നതിനാല്‍ അവനു തന്‍െറ 
കൊട്ടാരം നിര്‍മ്മിക്കാം. ജനങ്ങളെ വഞ്ചിക്കുന്ന 
തിനാല്‍ അവന മാളികമുറികള്‍ പണിയാം. 
തന്‍െറ ജനത്തെക്കൊണ്ട്‌ അവന്‍ കൂലിയില്ലാതെ 
വേലചെയ്യിക്കുകയാണ്‌. 

14യെഹോയാക്കീം പറയുന്നു, “ഞാന്‍ എനി 
ക്കായി ഒരു വലിയ കൊട്ടാരം പണിയും. അതി 
നു വലിയ മാളികമുറികളുമുണ്ടായിരിക്കും.” 
അതിനാല്‍ അവന്‍ വലിയ ജനാലകളുമായി 
വസതി പണിതു. അവന്‍ ദേവദാരുത്തടി 
കൊണ്ട്‌ പാളികള്‍ പതിച്ച്‌, അതിന്മേല്‍ ചുവ 
ന്ന ചായം പൂശി. 








പറയുന്നത്‌ ഇതാകുന്നു: ഈ രാജകൊട്ടാരം 
തകര്‍ക്കപ്പെടുമെന്ന്‌ യഹോവയാകുന്ന ഞാന്‍ 
സത്യം ചെയ്യുന്നും ഇതൊരു പാറക്കൂട്ടമായി 
ത്തീരും.” 

യെഹൂദയിലെ രാജാവു വസിക്കുന്ന കൊട്ടാ 
രഞ്തെപ്പറ്റി യഹോവ പറയുന്നത്‌ ഇതാകുന്നു: 

“ഗിലെയാദിലെ കാടുകള്‍പോലെ ഉന്നതമാ 
കുന്നു ആ കൊട്ടാരം. ലെബാനോനിലെ പര്‍വ്വ 
തങ്ങള്‍ പോലെ ഉന്നതമാകുന്നു കൊട്ടാരം. 
പക്ഷേ ഞാനതിനെ ഒരു മരുഭൂമിയാക്കും. ഈ 
കൊട്ടാരം ജനവാസമില്ലാത്ത ഒരു ശൂന്യനഗരം 
പോലെയാകും. 

"കൊട്ടാരം തകര്‍ക്കാന്‍ ഞാന്‍ ആളെ അയ 
യ്ക്കും. ആ വസതി തകര്‍ക്കാനുള്ള ആയുധം 
അവര്‍ക്കുണ്ടായിരിക്കും. നിന്‍െറ ശക്തവും 
മനോഹരവുമായ ദേവദാരു ഉത്തരങ്ങള്‍ അവര്‍ 
മുറിച്ചിടും. അവര്‍ ആ ഉത്തരങ്ങളെ തീയിലെ 
റിയും. 

“അനേകം രാഷ്ട്രക്കാര്‍ ഈ നഗരത്തിലൂടെ 
കടന്നുപോകും. അവര്‍ പരസ്പരം ചോദിക്കും, 
“എന്തിനാണ്‌ യഹോവ യെരൂശലേമിനോട്‌ ഈ 
കൊടുംക്രൂരത ചെയ്തത്‌? യെരൂശലേം അത്ര 
മഹത്തായ ഒരു നഗരമായിരുന്നു.” 9ആ ചോദ്യ 
ത്തിനുള്ള ഉത്തരം ഇതായിരിക്കും: “യെഹൂദയി 
ലെ ജനം തങ്ങളുടെ ദൈവമാകുന്ന യഹോവയു 
മായുണ്ടാക്കിയിരുന്ന കരാറില്‍നിന്നും മാറിയതി 
നാലാണ്‌ ദൈവം യെരൂശലേമിനെ നശിപ്പി 
ചത്‌. അവര്‍ അന്യദൈവങ്ങളെ ആരാധിക്കുക 
യും ശുശ്രൂഷിക്കുകയും ചെയ്തു” * 





യെഹോവാഹാസുരാജാവി 
നെതിരെയുള്ള വിധി 

10 ൭രണമടഞ്ഞ രാജാവിനെച്ചൊല്ലി കരയ 
രുത്‌. അവനായി വിലപിക്കരുത്‌. എന്നാല്‍ ഇവി 
ടം വിട്ടുപോകേണ്ട രാജാവിനായി വലുതായി 
കരയുക. അവന്‍ ഒരിക്കലും തിരിച്ചുവരില്ലാത്ത 
തിനാല്‍ അവനായി കരയുക. അവന്‍ ഇനി 
യൊരിക്കലും തന്‍െറ മാതൃദേശം കാണില്ല. 

1യോശീയാവിന്‍െറെ പുത്രനായ ശല്ലൂമിനെ 
(യെഹോവാഹാസീപ്പറ്റി യഹോവ പറയുന്നത്‌ 
ഇതാകുന്നു. (തന്‍െറ പിതാവായ യോശീയാവ്‌ 
മരിച്ചതിനെത്തുടര്‍ന്ന്‌ ശല്ലൂം യെഹൂദയുടെ 
രാജാവായി.) “യെഹോവാഹാസ്‌ യെരൂശലേ 
മില്‍നിന്നും ദൂരേക്കു പോയി. അവനിനി ഒരി 
ക്കലും യെരൂശലേമിലേക്കു തിരിച്ചുവരികയില്ല. 
12ഈജിപ്തുകാര്‍ പിടിച്ചുകൊണ്ടുപോയ 
സ്ഥലത്തുവച്ച്‌ യെഹോവാഹാസ്‌ മരിക്കും. 
അയാള്‍ ഈ ദേശം വീണ്ടും കാണുകയില്ല.” 

















15യെഹോയാക്കീമേ, നിന്‍െറ വസതിയില്‍ 
നിറയെ ദേവദാരുമരമുള്ളത്‌ നിന്നെ മഹാരാജാ 
വാക്കില്ല. നിന്‍െറ പിതാവായ യോശീയാവ്‌ 
ഭക്ഷണപാനീയങ്ങള്‍കൊണ്ടു തൃപ്തിപ്പെട്ടു. 
ശരിയും ന്യായവും യോശീയാവ്‌ പ്രവര്‍ത്തി 
ച്ചു. അതിനാല്‍ അയാള്‍ക്കെല്പാം ശരിയായി 
ഭവിച്ചു. 

16പാവങ്ങളെയും ആവശ്യക്കാരെയും യോശീ 
യാവ്‌ സഹായിച്ചു. അതിനാല്‍ അയാള്‍ക്കെ 
ല്ലാം നല്ലതായി ഭവിച്ചു. യെഹോയാക്കീമേ, 
'ദൈവത്തെ അറിയുക എന്നാലെന്താണര്‍ 
ത്ഥം?” നേരായി ജീവിക്കുക, നീതിമാനായിരി 
ക്കുക. പാവങ്ങളെയും ആവശ്യക്കാരെയും 
സഹായിക്കുക എന്നാണിതിനര്‍ത്ഥം. യഹോവ 
യില്‍നിന്നുള്ളതായിരുന്നു ഈ സന്ദേശം. 

17യെഹോയാക്കീം, നിന്‍െറ സ്വന്തം ലാഭം 
മാത്രമേ നിന്‍െറ കണ്ണുകള്‍ തേടുന്നുള്ളൂ. നിന 
ക്കായി കൂടുതല്‍ നേടുകയെന്നതേ നീ ചിന്തി 
ക്കുന്നുള്ളൂ. നിഷ്കളങ്കരെ വധിക്കാന്‍ നീ ആഗ്ര 
ഹിക്കുന്നു. അന്യരുടെ വസ്തുക്കളപഹരിക്കാന്‍ 
നീ ആഗ്രഹിക്കുന്നു. 

18അതിനാല്‍, യോശീയാവിന്‍െറ പുത്രനായ 
യെഹോയാക്കീംരാജാവിനോട്‌ യഹോവ ഇതു 
പറയുന്നു: “യെഹൂദയിലെ ജനം യെഹോയാ 
ക്കീമിനായി നിലവിളിക്കയില്ല. “ഒ എന്‍െറ 
സഹോദരാ, യെഹോയാക്കീമിനെച്ലറ്റി ഞാന്‍ 
വളരെ വ്യസനിക്കുന്നു! ഓ എന്‍െറ സഹോദരീ, 
യെഹോയാക്കീമിനെപ്പുറ്റി ഞാന്‍ വളരെ വ്യസ 
നിക്കുന്നു!” എന്ന്‌ അവര്‍ പരസ്പരം പറയുക 
യില്ല. യെഹൂദയിലെ ജനം യെഹോയാക്കീമി 
നായി കരയുകയില്ല, “ഒ യജമാനനേ, ഞാന്‍ 
വളരെ ദുഃ:ഖിതനാണ്‌! ഓ രാജാവേ ഞാന്‍ 
വളരെ ദു:ഖിതനാണ്‌!” എന്ന്‌ അവര്‍ അവനെ 
പ്പറ്റി പറയുകയില്ല. 

9യെഹോയാക്കീമിനെ യെരുശലേംകാര്‍ ഒരു 
കഴുതയെ എന്നപോലെ കുഴിച്ചിടും. അവന്‍െറ 
ശവം അവര്‍ വെറുതെ വലിച്ചിഴച്ചുകൊണ്ടു 
പോകും. അവന്‍െറ ശവം അവര്‍ യെരൂശലേമി 
ന്‍െറ കവാടങ്ങള്‍ക്കു വെളിയിലേ ക്കെറിയുക 
യും ചെയ്യും. 

20“യെഹൂദയേ, ലെബാനോന്‍പര്‍വ്വതത്തി 
ലേക്കു കയറി നിലവിളിക്കുക. നിന്‍െറ ശബ്ദം 
ബാശാനിലെ പര്‍വ്വതങ്ങളില്‍ കേള്‍ക്കട്ടെ. 
അബാരീംപര്‍വ്ൃതങ്ങളില്‍ നിലവിളിക്കുക. 
എന്തുകൊണ്ടെന്നാല്‍ നിന്‍െറ “സ്നേഹിത 
ന്മാര്‍” എല്ലാം നശിപ്പിക്കപ്പെടും. 

മിയെഹുദയേ, നിനക്കു സുരക്ഷിതത്വം 
തോന്നി. പക്ഷേ ഞാന്‍ നിന്നെ താക്കീതു 
ചെയ്തു! ഞാന്‍ നിന്നെ താക്കീതു ചെയ്തെ 








യിരെമ്യാവ്‌ 22:22-23:10 


ങ്കിലും നീ കേട്ടില്ല. ചെറുപ്പകാലം മുതല്‍ക്കു 
തന്നെ നീ ഇങ്ങനെയാണ്‌ ജീവിച്ചിരിക്കുന്നത്‌. 
യെഹൂദയേ, pe മുതല്‍ക്കു തന്നെ 
നീയെന്നെ അനുസരിച്ചിട്ടുമില്ല. 

മായെഹൂദയേ, ഞാന്‍ തന്ന ശിക്ഷ ഒരു കൊടു 
ങ്കാറ്റുപോലെവരും. അതു നിന്‍െറ ഇടയന്മാരെ 
മൂഴുവന്‍ പറത്തിക്കളയുകയും ചെയ്യും. ചില 
വിദേശ രാജ്യങ്ങള്‍ നിന്നെ സഹായിച്ചേക്കുമെ 
ന്നു നീ കരുതി. എന്നാല്‍ ആ രാഷ്ട്രങ്ങളും 
തോല്ലിക്കപ്പെടും. അപ്പോള്‍ നീ യഥാര്‍ത്ഥ 
മായും നിരാശനാകും. നിന്‍െറ സകല ദുഷ്പ്ര 
വൃത്തികളിലും നീ അപമാനിതയാകും. 
23രാജാവേ, പര്‍വ്ൃതത്തിന്‍െറ അത്യുന്നതങ്ങ 
ളിലുള്ള, ദേവദാരുകൊണ്ടുണ്ടാക്കിയ സ്വന്തം 
വസതിയില്‍ നീ വസിക്കുന്നു. ആ തടികൊണ്ടു 
വന്ന ലെബാനോനില്‍ത്തന്നെ നീ വസിക്കു 
മ്പോലെയാണത്‌. നിന്‍െറ വലിയ വസതി 
യില്‍, പര്‍വ്വതത്തില്‍ സുരക്ഷിതനെന്ന്‌ നീ കരു 
തുന്നു. പക്ഷേ ശിക്ഷ വരുമ്പോള്‍ നീ ശരിക്കും 
ഞരങ്ങും. പ്രസവിക്കുന്ന സ്ത്രീയെപ്പോലെ 
നിനക്കു വേദനയുണ്ടാകും.” 











യെഹോയാഖീ൯രാജാവിനെതി 
രെയുള്ള വിധി 

24“ഞാ൯ ജീവിക്കുമ്പോലെ നിശ്ചയമായും,” 
യഹോവയില്‍നിന്നുള്ളതാകുന്നു ഈ സന്ദേശം, 
“യെഹൂദയുടെ രാജാവും യെഹോയാക്കീമി 
ന്‍െറ പുത്രനുമായ യെഹോയാഖീന്‍, നിന്നോടു 
ഞാനിങ്ങനെ ചെയ്യും. എന്‍െറ വലതുകൈ 
യിലെ അടയാളമോതിരമായിരുന്നു നീയെ 
ങ്കിലും ഇപ്പോള്‍ നിന്നെ ഞാന്‍ പറിച്ചെടുക്കും. 
25നിന്നെ ഞാന്‍ ബാബിലോണ്‍രാജാവായ നെ 
ബൂഖദ്നേസരിനും ബാബിലോണ്‍കാര്‍ക്കും 
നല്‍കും. നിങ്ങള്‍ ഭയപ്പെടുന്നവരാണവര്‍. അവ 
ര്‍ക്കൂ നിന്നെ കൊല്ലണം. 2ണിന്നെയും നിന്‍െറ 
അമ്മയേയും നിങ്ങളിലൊരാളും ജനിച്ചു വീഴാ 
ത്ത മറ്റൊരു രാജ്യത്തേക്കു ഞാന്‍ എറിയും. 
നീയും നിന്‍െറ അമ്മയും ആ രാജ്യത്തു മരിക്കും. 
27യെഹോയാഖീന്‍, നിനക്കു നിന്‍െറ ദേശത്തേ 
ക്കു മടങ്ങിവരണമെന്നു തോന്നും- പക്ഷേ നീ 
ഒരിക്കലും തിരിച്ചു വരാനനുവദിക്കപ്പെടില്ല.” 

28ആരോ വലിച്ചെറിഞ്ഞ ഒരു പൊട്ടിയ കലം 
പോലെയാണ്‌ കൊന്യാവ്‌ (യെഹോയാഖീന്‍). 
ആര്‍ക്കും വേണ്ടാത്ത ഒരു കലം പോലെയാണ 
വന്‍. യെഹോയാഖീനും അവന്‍െറ കുട്ടികളും 
എന്തുകൊണ്ട്‌ വലിച്ചെറിയപ്പെടും? എന്തു 
കൊണ്ട്‌ അവരൊരു വിദേശരാജ്യത്തേക്കെറിയ 
പ്പെടും? 

മദേശമേ, ദേശമേ, യെഹുദാദേശമേ! യഹോ 
വയുടെ സന്ദേശം ശ്രവിക്കുക! 

യഹോവ പറയുന്നു, “യെഹോയാഖീനെ 
ക്കുറിച്ചുള്ള ഈ കാര്യം എഴുതിവയ്ക്കുക: 
“അവന്‍ മക്കളില്ലാത്തവനാകുന്നു. തന്‍െറ ജീവി 
തകാലത്ത്‌ യെഹോയാഖീന്‍ വിജയം നേടില്ല. 
അവന്‍െറ മക്കളിലാരും ദാവീദിന്‍റെ സിംഹാ 
സനത്തിലിരിക്കുകയുമില്ല. അവന്‍െറ കുട്ടിക 
ളിലാരും യെഹൂദാ ഭരിക്കുകയില്ല.” 




















73 “യെഹുദക്കാരുടെ ഇടയന്മാര്‍ക്ക്‌ മഹാ 
കഷ്ടം. ആ ഇടയന്മാര്‍ ആടുകളെ നശി 
പ്പിക്കുകയാണ്‌. എന്‍െറ പുല്‍മേട്ടില്‍നിന്നും 
അവര്‍ ആടുകളെ നാലുപാടേക്കും ഓടിക്കു 
കയാണ്‌.” യഹോവയില്‍നിന്നുള്ള സന്ദേശമാ 


യിരുന്നു അത്‌. 


740 


2ആ ഇടയന്മാര്‍ (നേതാക്കള്‍) എന്‍െറ ജന 
ത്തിന്‍റെ കാര്യത്തില്‍ ഉത്തരവാദി കളാകുന്നു. 
യിസ്രായേലിന്‍റെ ദൈവമാകുന്ന യഹോവ 
ആ ഇടയന്മാരോട്‌ ഇപ്രകാരം പറയുന്നു: 
“നിങ്ങള്‍ ഇടയന്മാര്‍ (നേതാക്കള്‍) എന്‍െറ ആടു 
കളെ നാലുപാടേക്കും ഓടിച്ചിരിക്കുന്നു. 
നിങ്ങള്‍ അവരെ ബലമായി ഒഓടിച്ചിരിക്കുന്നു. 
നിങ്ങള്‍ അവരെ പരിപാലിച്ചിരുന്നുമില്ല. 
പക്ഷേ നിങ്ങളെ ഞാന്‍ കൈകാര്യം ചെയ്യും- 
നിങ്ങള്‍ ചെയ്ത തിന്മകള്‍ക്ക്‌ നിങ്ങളെ ഞാന്‍ 
ശിക്ഷിക്കും.”-യഹോവയില്‍നിന്നുള്ള സന്ദേശ 
മാകുന്നു ഇത്‌- 3“എന്‍െറ ആടുകളെ (ജനത) 
ഞാന്‍ അന്യരാഷ്ട്രങ്ങളിലേക്കയച്ചു. പക്ഷേ 
എന്‍റ ആടുകളില്‍ അവശേഷിക്കുന്നവയെ 
ഞാന്‍ സമാഹരിക്കും. അവരെ ഞാന്‍ അവരുടെ 
പൂല്‍മേട്ടിലേക്കു (രാജ്യം) തിരികെ കൊണ്ടു 
വരികയും ചെയ്യും. എന്‍െറ ആടുകള്‍ സ്വന്തം 
പുല്‍മേട്ടിലേക്കു തിരികെ വരുമ്പോള്‍ അവര്‍ക്ക്‌ 
നിരവധി കുട്ടികളുണ്ടായി അവര്‍ എണ്ണത്തില്‍ 
വളരും. “എന്‍റ ആടുകള്‍ക്കുമേല്‍ ഞാന്‍ പുതി 
യ ഇടയന്മാരെ വയ്ക്കും. ആ ഇടയന്മാര്‍ എന്‍െറ 
ആടുകളെ പരിപാലിക്കുകയും ചെയ്യും. 
എന്‍റെ ആടുകള്‍ ഭയന്നു നിലവിളിക്കില്ല. 
എന്‍െറ ആടുകളിലൊന്നും നഷ്ടപ്പെടുകയു 
മില്ല.” യഹോവയില്‍നിന്നുള്ളതായിരുന്നു ഈ 
സന്ദേശം. 











നീതിമാനായ “മുള” 
ടയഹോവയില്‍നിന്നുള്ള സന്ദേശമായിരുന്നു 
ഇത്‌, “ഞാന്‍ നല്ലൊരു “മുള” കിളിര്‍പ്പിക്കുന്ന 
കാലം വരുന്നു. വിവേകത്തോടെ രാജ്യം ഭരി 
ക്കുന്ന ഒരു രാജാവായിരിക്കും അവന്‍. ന്യായവും 
ശരിയുമായത്‌ അവന്‍ ദേശത്തു ചെയ്യും. 

ആ നല്ല “മുളയുടെ കാലത്ത്‌ യെഹൂദക്കാര്‍ 
രക്ഷിക്കപ്പെടും. യിസ്രായേല്‍ സുരക്ഷിതത്വ 
ത്തില്‍ വസിക്കുകയും ചെയ്യും. ഇതായിരിക്കും 
അവന്‍െറ നാമം: യഹോവ നമ്മുടെ നന്മയാ 
കുന്നു. 

“അതിനാല്‍ സമയം വരവായി.” യഹോവ 
യില്‍നിന്നുള്ള സന്ദേശമാകുന്നു ഇത്‌. “പഴയ 
വാഗ്ദാനത്തെപ്പറ്റി ജനം പറയാത്ത കാലം വര 
വായി, “യഹോവ ജീവിക്കുമ്പോലെ നിശ്ചയമാ 
യും യിസ്രായേല്‍ജനതയെ ഈജിപ്തില്‍ 
നിന്നും പുറത്തേക്കു കൊണ്ടുവന്നത്‌ യഹോവ 
യാകുന്നു.” എന്നതാണ്‌ പഴയ പ്രതിജ്ഞ. 
എന്നാല്‍ ജനം പൂതിയ ചിലതു പറയും, 
അവര്‍ പറയും, “യഹോവ ജീവിക്കുമ്പോലെ 
നിശ്ചയമായും വടക്കന്‍ദേശത്തുനിന്നും ജന 
ത്തെ മോചിപ്പിച്ചവന്‍ യഹോവയാകുന്നു. 
താന്‍ അയച്ചിരുന്ന സകലരാജ്യങ്ങളില്‍നിന്നും 
അവന്‍ അവരെ മോചിപ്പിച്ചു.” അനന്തരം യി 
സ്രായേല്‍ജനത അവരുടെതന്നെ ദേശത്തു 
വസിക്കുകയും ചെയ്യും.” 








വ്യാജപ്രവാചകര്‍ക്കെതി 
രെയുള്ള വിധി 

്പവാചകര്‍ക്കൊരു സന്ദേശം: ഞാന്‍ വളരെ 
ദുഃഖിതനാകുന്നു- എന്‍െറ ഹൃദയംതകരുന്നു. 
എന്‍െറ അസ്ഥികളെല്ലാം വിറയ്ക്കുന്നു. യിരെ 
മ്യാവെന്ന ഞാന്‍ യഹോവയാലും അവന്‍െറ 
വിശുദ്ധവാക്കുകളാലും ഒരു കുടിയനെപ്പോലെ 
യായിരിക്കുന്നു. 

1വ്യൃഭിചാരപാപം ചെയ്യുന്നവരെക്കൊണ്ടു 
നിറഞ്ഞിരിക്കുകയാണ്‌ യെഹൂദാ ദേശം. പല 











741 


തരത്തിലും അവിശ്വസ്തരാണവര്‍. യഹോറ 


യിരെമ്യാവ്‌ 23:11-30 


പക്ഷേ ഈ പ്രവാചകരിലാരും സ്വര്‍ഗ്ഗീയ 





ദേശത്തെ ശപിക്കുകയും അത്‌ വളരെ വരളു 
കയും ചെയ്തു. മേച്ചില്‍പ്പുറങ്ങളില്‍ ചെടികള്‍ 
വരണ്ടുണങ്ങുന്നു. വയലുകള്‍ മരുഭൂമിപോലെ 
യായിരിക്കുന്നു. പ്രവാചകര്‍ ദുഷ്ടന്മാരാകുന്നു. 
ആ പ്രവാചകര്‍ തങ്ങളുടെ സ്വാധീനവും 
ശക്തിയും തെറ്റായരീതിയിലൂപയോഗിക്കുന്നു. 

11“പ്രവാചകരും പുരോഹിതന്മാര്‍ പോലും 
ദുഷ്ടരാകുന്നു. എന്‍െറ സ്വന്തം ആലയത്തില്‍ 
അവര്‍ തിന്മ ചെയ്യുന്നത്‌ ഞാന്‍ കണ്ടിരുന്നു.” 
യഹോവയില്‍ നിന്നുള്ളതായിരുന്നു ഈ 











സഭയില്‍ എഴുന്നേറ്റു നിന്നിരുന്നില്ല. അവരി 
ലാരും യഹോവയുടെ സന്ദേശം കാണുകയോ 
കേള്‍ക്കുകയോ ചെയ്തിരുന്നില്ല. അവരിലാരും 
യഹോവയുടെ സന്ദേശത്തിന്‌ കാര്യമായ ശ്രദ്ധ 
കൊടുത്തിരുന്നില്ല. 

19ഇനി, യഹോവയില്‍ നിന്നുള്ള ശിക്ഷ 
പേമാരി പോലെ വന്നെത്തും. യഹോവയുടെ 
കോപം ചുഴലിക്കൊടുങ്കാറ്റു പോലെയായിരി 
ക്കു. അത്‌ ആ ദുഷ്ടന്മാരുടെ തലയില്‍ തകര്‍ത്ത 
ടിച്ചു വന്നു പതിക്കും. 





സന്ദേശം. 
12“അവര്‍ക്കു ഞാന്‍ സന്ദേശങ്ങള്‍ നല്‍കുന്ന 
തു നിര്‍ത്തും. അതവരെ ഇരുട്ടില്‍ നടത്തുമ്പോ 
ലെയായിരിക്കും. ആ പ്രവാചകന്മാര്‍ക്കും 
പുരോഹിതര്‍ക്കും അതു തെന്നുന്ന വഴിയിലൂടെ 
പോകുമ്പോലെയായിരിക്കും. അവര്‍ ആ ഇരു 
ട്ടില്‍ വീഴുകയും ചെയ്യും. അവര്‍ക്കു ഞാ൯ 
ദൂരന്തം നല്‍കും. ആ പ്രവാചകരെയും പൂരോ 
ഹിതന്മാരെയും ഞാന്‍ ശിക്ഷിക്കും.” യഹോവ 
യില്‍ നിന്നുള്ളതായിരുന്നു ഈ സന്ദേശം. 


13“ശമര്യയിലെ പ്രവാചകര്‍ തിന്മ ചെയ്യുന്ന 
ത്‌ ഞാന്‍ കണ്ടു. വ്യാജദൈവമായ ബാലിനന്‍െറെ 
നാമത്തില്‍ അവര്‍ പ്രവചിക്കുന്നതു ഞാന്‍ 
കണ്ടു. ആ പ്രവാചകര്‍ യിസ്രായേല്‍ജനതയെ 
യഹോവയില്‍ നിന്നകറ്റി. 

4 യെഹൂദയിലെ പ്രവാചകന്മാര്‍ ഈ തിന്മ 
കള്‍ യെരൂശലേമില്‍ ചെയ്യുന്നത്‌ ഞാന്‍ കണ്ടി 
രിക്കുന്നു. ഈ പ്രവാചകന്മാര്‍ വൃഭിചാരപാപം 


2തനന്‍െറ പദ്ധതികള്‍ പൂര്‍ണ്ണമാകും വരെ 
യഹോവയുടെ കോപം ശമിക്കുകയില്ല. ആ 
ദിവസം കഴിയുമ്പോള്‍ നിങ്ങള്‍ക്കതു വ്യക്തമാ 
യും മനസ്സിലാകും. 

മ്ഞാന്‍ ആ പ്രവാചകന്മാരെ അയച്ചില്ല. 
പക്ഷേ അവര്‍ തങ്ങളുടെ സന്ദേശം പറയാന്‍ 
ഓടി. ഞാന്‍ അവരോടു സംസാരിച്ചില്ല. പക്ഷേ 
അവര്‍ എന്‍െറ നാമത്തില്‍ പ്രസംഗിച്ചു. 

22അവര്‍ എന്‍െറ സ്വര്‍ഗ്ഗീയസഭയില്‍ എഴു 
ന്നേറ്റു നിന്നിരുന്നെങ്കില്‍, അവര്‍ എന്‍െറ സന്ദേ 
ശം യെഹുദക്കാരോടു പറഞ്ഞേനെ. തിന്മകള്‍ 
ചെയ്യുന്നതില്‍നിന്നും അവര്‍ ജനത്തെ തട 
ഞ്ഞേനെ. ദുഷ്ടതകള്‍ ചെയ്യുന്നതില്‍നിന്നും 
അവര്‍ ജനത്തെ തടഞ്ഞേനെ.” 

“ഞാന്‍ ദൈവമാകുന്നു, ഞാനെപ്പോഴും 
അടുത്തുമാണ്‌!” യഹോവയില്‍ നിന്നുള്ളതാണ്‌ 
ഈ സന്ദേശം. “ഞാന്‍ വളരെ ദൂരെയല്ല! 

24രു വ്യക്തി ചിലപ്പോള്‍ എന്നില്‍നിന്നും 
ഒളിച്ചിരുന്നേക്കാം. എന്നാല്‍ അവനെ കാണുക 











ചെയ്യുന്നു. അവര്‍ നൂണകള്‍ക്കു ചെവികൊടു 
ത്തു- ആ വ്യാജ ഉപദേശങ്ങള്‍ അനുസരിക്കുക 
യും ചെയ്തു. ദുഷ്ടന്മാരെ ക്കൊണ്ട്‌ തിന്മകള്‍ 
ചെയ്യിക്കാന്‍ അവര്‍ പ്രോത്സാഹിപ്പിക്കുന്നു. 
അതിനാല്‍ ജനം പാപം ചെയ്യുന്നതവസാനി 
പ്പിച്ചിപ്പ. അവര്‍ സൊദോംകാരെപ്പോലെയാ 
കുന്നു. യെരൂശലേം ഇപ്പോളെനിക്കു ഗൊമോറാ 
പോലെയാകുന്നു.” 

അതിനാല്‍ സര്‍വ്വശക്തനായ യഹോവ 
പ്രവാചകന്മാരെപ്പറ്റി പറയുന്നത്‌ ഇതാകുന്നു: 
“ആ പ്രവാചകരെ ഞാന്‍ ശിക്ഷിക്കും. വിഷ 
മുള്ള ഭക്ഷണവും ജലവും കഴിക്കുമ്പോലെയാ 
യിരിക്കും ശിക്ഷ. പ്രവാചകര്‍ ഒരാത്മീയരോഗം 
അഴിച്ചു വിട്ടു. ആ രോഗം രാജ്യത്താകമാനം 
പടര്‍ന്നു. അതിനാല്‍ ആ പ്രവാചകന്മാരെ 
ഞാന്‍ ശിക്ഷിക്കും. യെരൂശലേമിലെ പ്രവാചക 











എനിക്കെളുപ്പമാണ്‌. എന്തുകൊണ്ടെന്നാല്‍, ഭൂമി 
യിലും സ്വര്‍ഗ്ഗത്തിലും ഞാന്‍ എല്പായിടവു 
മുണ്ട്‌” യഹോവയാണിക്കാര്യങ്ങള്‍ പറഞ്ഞത്‌. 


25* എന്‍െറ നാമത്തില്‍ നുണകള്‍ പ്രസംഗി 
ക്കുന്ന പ്രവാചകരുണ്ട. അവര്‍ പറയുന്നു, “എനി 
ക്കൊരു സ്വപ്നം കിട്ടിയിരിക്കുന്നു! എനിക്കൊ 
രു സ്വപ്നം കിട്ടിയിരിക്കുന്നു' അവര്‍ അക്കാര്യ 
ങ്ങള്‍ പറയുന്നതു ഞാന്‍ കേട്ടു. 2ഇതെത്രകാലം 
തുടരും? ആ പ്രവാചകന്മാര്‍ നുണകള്‍ ചിന്തി 
ക്കുന്നു. എന്നിട്ടവര്‍ ആ നുണകള്‍ ജനത്തെ 
പഠിപ്പിക്കുന്നു. 27യെഹുദക്കാരെക്കൊണ്ട്‌ 
എന്‍റ നാമം വിസ്മരിപ്പിക്കാനാണ്‌ പ്രവാച 
കര്‍ ശ്രമിക്കുന്നത്‌. ഈ വ്യാജസ്വപ്നങ്ങളെപ്പറ്റി 
പരസ്പരം പറഞ്ഞു കൊണ്ടാണവര്‍ ഇതു 
ചെയ്യുന്നത്‌. എന്‍െറ ജനത്തെക്കൊണ്ട്‌ എന്നെ 





രില്‍നിന്നാണ്‌ ആ രോഗം വന്നത്‌.” 





വിസ്മരിപ്പിക്കാനാണവരുടെ ശ്രമം. അവരുടെ 








16സര്‍വ്ൃവശക്തനായ യഹോവ ഇപ്രകാരം പറ 
യുന്നു: “ആ പ്രവാചകന്മാര്‍ നിങ്ങളോടു പറ 
യുന്ന കാര്യങ്ങള്‍ക്കു ചെവി കൊടുക്കരുത്‌. 
അവര്‍ നിങ്ങളെ വഞ്ചിക്കാന്‍ ശ്രമിക്കുകയാണ്‌. 
ആ പ്രവാചകന്മാര്‍ ൽ സം 
സാരിക്കുന്നു. പക്ഷേ അവര്‍ക്ക്‌ എന്നില്‍നിന്നും 
ആ ദര്‍ശനം ലഭിക്കയില്ല. അവരുടെ ദര്‍ശനങ്ങള്‍ 
അവരുടെതന്നെ മനസ്സില്‍നിന്നും വരുന്നു. 

17തനുഷ്യരില്‍ ചിലര്‍ യഹോവയില്‍നിന്നുള്ള 
യഥാര്‍ത്ഥ സന്ദേശം വെറുക്കുന്നു. അതിനാല്‍ 
ആ പ്രവാചകര്‍ അവര്‍ക്കൊരു വൃത്യസ്ത 
സന്ദേശം നല്‍കുന്നു. അവര്‍ പറയുന്നു, “നിങ്ങ 
ള്‍ക്കു സമാധാനമുണ്ടായിരിക്കും.” അവരില്‍ 
ചിലര്‍ വളരെ കഠിനഹൃദയരാകുന്നു. അവര്‍ 
തോന്നിയതുപോലെ മാത്രം പ്രവര്‍ത്തിക്കുന്നു. 
അതിനാല്‍ ആ പ്രവാചകര്‍ പറയുന്നു, “നിങ്ങള്‍ 
ക്കൊരു ദോഷവും സംഭവിക്കില്ല!” 








പൂര്‍വ്വികന്മാര്‍ എന്നെ മറന്നതുപോലെ. അവരു 
ടെ പൂര്‍വ്വികന്മാര്‍ എന്നെ മറക്കുകയും വ്യാജ 
ദൈവമായ ബാലിനെ ആരാധിക്കുകയും ചെ 
യ്തു. &വയ്ക്കോലെന്നത്‌ ഗോതമ്പല്പ! അതേ 
പോലെ ആ പ്രവാചകരുടെ സ്വപ്നങ്ങള്‍ 
എന്നില്‍ നിന്നുള്ള സന്ദേശങ്ങളല്ല. ഒരുവന്‍ 
ഈ സ്വപ്നങ്ങളെപ്പറ്റി പറയണമെന്നുണ്ടെ 
ങ്കില്‍ അവന്‍ പറഞ്ഞുകൊള്ളട്ടെ. പക്ഷേ 
എന്റെറ സന്ദേശം കേള്‍ക്കുന്നവന്‍ സത്യസന്ധ 
മായി എന്‍െറ സന്ദേശം പറയാനിടയാകട്ടെ. 
23 എന്‍െറ സന്ദേശം ഒരഗ്നിപോലെയാണ്‌”- 
യഹോവയില്‍നിന്നുള്ളതാകുന്നു ഈ സന്ദേശം- 
“പാറപൊട്ടിക്കുന്ന ചുറ്റിക പോലെയാണത്‌. 
30“അതിനാല്‍ ഞാന്‍ വ്യാജപ്രവാചകര്‍ക്കെ 
തിരാകുന്നു.”-യഹോവയില്‍ നിന്നുള്ളതാകുന്നു 
ഈ സന്ദേശം-“ഈ പ്രവാചകര്‍ എന്‍െറ വാക്കു 
കള്‍ പരസ്പരം മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയാ 

















യിരെമ്യാവ്‌ 23:31-24:9 





ണ്‌.* 31ഞാന്‍ ഈ വ്യാജപ്രവാചകര്‍ക്കെതിരാ 
കുന്നു.” യഹോവയില്‍നിന്നുള്ള സന്ദേശമാ 
കുന്നു ഇത്‌- “അവര്‍ സ്വന്തം വാക്കുകളുപയോ 
ഗിക്കുകയും അത്‌ എന്നില്‍ നിന്നുള്ളതാണെന്നു 
നടിക്കുകയും ചെയ്യുന്നു. 32വ്യാജസ്വപ്നങ്ങള്‍ 
പ്രസംഗിക്കുന്ന പുരോഹിതന്മാര്‍ക്കു ഞാനെതി 
രാകുന്നു.” യഹോവയില്‍ നിന്നുള്ളതാകുന്നു 
ഈ സന്ദേശം-“അവര്‍ എന്‍െറ ജനത്തെ നൂണ 
കളും വ്യാജഉപശേങ്ങളുംകൊണ്ട്‌ വഴിതെറ്റി 
ക്കുന്നു. ജനത്തെ പഠിപ്പിക്കാന്‍ ആ പ്രവാച 
കരെ ഞാന്‍ അയച്ചിട്ടില്ല. എനിക്കായി എന്തെ 
ങ്കിലും ചെയ്യാന്‍ അവരോടു ഞാനൊരിക്കലും 
കല്വിച്ചിട്ടില്ല. അവര്‍ക്ക്‌ യെഹൂദയിലെ ജനങ്ങ 
ളെ സഹായിക്കാന്‍ കഴികയില്ലതന്നെ.” യഹോ 
വയില്‍നിന്നുള്ളതാകുന്നു ഈ സന്ദേശം. 





യഹോവയില്‍നിന്നുള്ള ദു;ഖസന്ദേശം 

33“യെഹൂദക്കാരോ ഒരു പ്രവാചകനോ 
പുരോഹിതനോ നിന്നോടു ചോദിച്ചേക്കാം, 
“യിരെമ്യാവേ, യഹോവയുടെ പ്രഖ്യാപനം 
എന്താണ്‌?” നീ അവരോടിങ്ങനെ മറുപടി പറ 
യണം, “നിങ്ങള്‍ യഹോവയ്ക്കു ഒരു മഹാഭാര 
മാകുന്നു. ഈ മഹാഭാരത്തെ ഞാന്‍ നിലത്തെ 
റിയുകയും ചെയ്യും.” യഹോവയില്‍ നിന്നുള്ള 
താണ്‌ ഈ സന്ദേശം. 

34“ഒരു പ്രവാചകനോ പുരോഹിതനോ 
അല്ലെങ്കില്‍ ജനങ്ങളിലൊരുവനോ പറഞ്ഞേ 
ക്കാം, “യഹോവയില്‍നിന്നുള്ള ഒരു പ്രഖ്യാപന 
മാണിത്‌...” അയാള്‍ നൂണ പറഞ്ഞു. അതിനാല്‍ 
അയാളെയും അയാളുടെ മൂഴുവന്‍ കുടുംബ 
ത്തെയും ഞാന്‍ ശിക്ഷിക്കും. 3ഇതായിരിക്കും 
നീ ഓരോരുത്തരോടും പറയുക: “യഹോവയെ 
ന്താണു മറുപടി നല്‍കിയത്‌?” അഥവാ “യഹോ 
വയെന്താണു പറഞ്ഞത്‌?” പക്ഷേ “യഹോവ 
യുടെ പ്രഖ്യാപനം (മഹാഭാരം)” എന്ന വചനം 
നീ വീണ്ടുമൊരിക്കലും ഉപയോഗിക്കില്ല. 
യഹോവയുടെ സന്ദേശം ഒരുത്തര്‍ക്കും ഒരു ഭാര 
മായിരിക്കരുത്‌ എന്നതിനാലാണത്‌. പക്ഷേ 
നമ്മുടെ ദൈവത്തിന്‍െറ വചനം നീ മാറ്റി. 
അവനാകുന്നു ജീവിക്കുന്ന ദൈവം. സര്‍വ്വശക്ത 
നായ യഹോവ! 

37“ദൈവത്തിന്‍െറ വചനങ്ങളെപ്പറ്റി നിനക്കു 
പഠിക്കണമെങ്കില്‍ “യഹോവ നിനക്കെന്തു മറു 
പടി തന്നു?” എന്ന്‌ ഒരു പ്രവാചകനോടു ചോദി 
ക്കുക. അല്ലെങ്കില്‍ “യഹോവ എന്തു പറഞ്ഞു?” 
എന്നു ചോദിക്കുക. 3പക്ഷേ, “എന്തായിരുന്നു 
യഹോവയുടെ പ്രഖ്യാപനം?” എന്നു ചോദിക്ക 
രുത്‌. ഈ വാക്കുകള്‍ നീ ഉപയോഗിച്ചാല്‍, 
യഹോവ നിന്നോടിപ്രകാരം പറയും: “എന്‍െറ 
സന്ദേശത്തെ നീ “യഹോവയില്‍ നിന്നുള്ള 
പ്രഖ്യാപനം” എന്നു വിളിക്കരുതായിരുന്നു.” ഈ 
വാക്കുകളുപയോഗിക്കരുതെന്ന്‌ നിന്നോടു 
ഞാന്‍ പറഞ്ഞു. പക്ഷേ എന്‍െറ സന്ദേശ 
ത്തെ നീയൊരു മഹാഭാരമെന്നു വിളിച്ചു. അതി 
നാല്‍ നിന്നെ ഞാനൊരു മഹാഭാരം പോലെ 
എടുക്കുകയും എന്നില്‍നിന്നും എറിഞ്ഞു കള 
യുകയും ചെയ്യും. യെരുശലേംനഗരം നിന്‍െറ 
പൂര്‍വികന്മാര്‍ക്കു ഞാന്‍ നല്‍കി, എന്നാല്‍ 




















ഈ ... മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്‌ തങ്ങളുടെ 
വാക്കിലും പ്രവൃത്തിയിലും യഥാര്‍ത്ഥ പ്രവാകന്മാ 
രെപ്പോലെ നടിക്കുന്ന വ്യാജപ്രവാചകരെല്ലറ്റി 
യാവാം അവന്‍ പറയുന്നത്‌. അങ്ങനെ യഥാര്‍ത്ഥ 
പ്രവാചകനെയും വ്യാജപ്രവാചകനെയും തിരിച്ച 
റിയാന്‍ കഴിയാത്ത ജനത്തെ അവര്‍ വഞ്ചിക്കുന്നു. 








742 


നിന്നെയും ആ നഗരത്തെയും ഞാന്‍ ദൂരെയെ 
റിയും. 4നിന്നെ എന്നെന്നേക്കും ഞാനൊരു 
അപമാനിതനാക്കിത്തീര്‍ക്കുകയും ചെയ്യും. 
നിന്‍റെ അപമാനം നീ ഒരിക്കലും മറക്കുക 
യില്ല.” 


നല്ല അത്തിപ്പഴങ്ങളും ചീത്ത 
അത്തിപ്പഴങ്ങളും 

7 യഹോവ എന്നെ ഇക്കാര്യങ്ങള്‍ കാണി 

ചു: യഹോവയുടെ ആലയത്തിനു 
മുമ്പില്‍ രണ്ടു കൂട അത്തിപ്പഴങ്ങള്‍ വച്ചിരിക്കു 
ന്നതു ഞാന്‍ കണ്ടു. ബാബിലോണ്‍രാജാവായ 
നെബുഖദ്നേസര്‍, യെഖൊന്യാവിനെ തടവു 
കാരനായി പിടിച്ചതിനു ശേഷമാണ്‌ ഞാന്‍ 
ഈ ദര്‍ശനം കണ്ടത്‌. യെഹോയാക്കീംരാജാവി 
നെറ പുത്രനായിരുന്നു യെഖൊന്യാവ്‌. യെ 
ഖൊന്യാവും അയാളുടെ പ്രധാന ഉദ്യോഗസ്ഥ 
ന്മാരും യെരൂശലേമില്‍നിന്നും കൊണ്ടുപോക 
പ്പെട്ടു. ബാബിലോണിലേക്കാണവര്‍ കൊണ്ടു 
പോകപ്പെട്ടത്‌. യെഹൂദയിലെ മുഴുവന്‍ മരപ്പ 
ണിക്കാരെയും കൊല്ലന്മാരെയും നെബുഖദ്നേ 
സര്‍ കൊണ്ടുപോയി.) 2ഒരു കൂടയില്‍ നല്ല 
അത്തിപ്പഴങ്ങളായിരുന്നു. അത്തിപ്പഴക്കാലത്തി 
ന്‍െറ ആദ്യം പഴുത്ത പഴങ്ങളെപ്പോലെയായി 
രൂന്നു അവ. എന്നാല്‍ മറ്റേ കൂടയില്‍ ചീഞ്ഞ 
പഴങ്ങളായിരുന്നു. അവ തിന്നാന്‍പോലും കൊ 
ള്ളാത്ത്ര ചീഞ്ഞവയായിരുന്നു. 

യഹോവ എന്നോടു പറഞ്ഞു, “യിരെമ്യാ 
വേ, നീയെന്താണു കാണുന്നത്‌?” ഞാന്‍ മറു 
പടി പറഞ്ഞു, “ഞാന്‍ അത്തിപ്പഴങ്ങള്‍ കാണു 
ന്നു. നല്ല അത്തിപ്പഴങ്ങള്‍ വളരെ നല്ലവയാകു 
ന്നു. ചീത്ത അത്തിപ്പഴങ്ങള്‍ വളരെ ചീഞ്ഞ 
വയുമാകുന്നു. അവ തിന്നാന്‍ കഴിയാത്തത്ര 
ചീഞ്ഞതാകുന്നു.” 
ദ്അപ്പോള്‍ യഹോവയില്‍നിന്നുള്ള സന്ദേശം 
എനിക്കു കിട്ടി. ഭയിസ്രായേലിന്‍െറ ദൈവമാ 
കുന്ന യഹോവ പറഞ്ഞു: “യെഹൂദയിലെ ജന 
ങ്ങള്‍ അവരുടെ രാജ്യത്തുനിന്നും കൊണ്ടുപോ 
കപ്പെട്ടിരിക്കുന്നു. അവരുടെ ശത്രു അവരെ 
ബാബിലോണിലേക്കു കൊണ്ടുവന്നു. അവര്‍ 
ഈ നല്ല അത്തിപ്പഴങ്ങള്‍ പോലെയായിരിക്കും. 
അവരോടു ഞാന്‍ കാരുണ്യം കാട്ടുകയും 
ചെയ്യും. അവരെ ഞാന്‍ സംരക്ഷിക്കും. അവരെ 
ഞാന്‍ യെഹുൂദാദേശത്തേക്കു തിരികെ കൊണ്ടു 
വരും. അവരെ ഞാന്‍ തകര്‍ത്തിടുകയില്ല-അവ 
രെ ഞാന്‍ കെട്ടിയുയര്‍ത്തും. അവരെ ഞാന്‍ 
പറിച്ചെടുക്കുകയില്പ- അവര്‍ വളരുന്നതിനായി 
അവരെ ഞാന്‍ നടും. അവരെ ഞാന്‍ എന്നെ 
അറിയാനാഗ്രഹിക്കുന്നവരാക്കും. ഞാന്‍ യഹോ 
വയാണെന്ന്‌ അവര്‍ അറിയും. അവര്‍ എന്‍െറ 
ജനവും ഞാന്‍ അവരുടെ ദൈവവുമാകും. ഞാ 
നിങ്ങനെ ചെയുന്നതെന്തെന്നാല്‍, ബാബിലോ 
ണിലെ ആ തടവുകാര്‍ പൂര്‍ണ്ണമനസ്സോടെ 
എന്നിലേക്കു തിരിയും. 

“എന്നാല്‍, യെഹൂദയിലെരാജാവായ സിദെ 
ക്കീയാവ്‌, തിന്നാന്‍ കൊള്ളാത്ത ചീഞ്ഞഅത്തി 
പഴം പോലെയായിരിക്കും. സിദെക്കീയാവും 
അവന്‍െറ ഉന്നതോദ്യോഗസ്ഥന്മാരും യെരൂശ 
ലേമില്‍ അവശേഷിക്കുന്നവരും ഈജിപ്തില്‍ 
വസിക്കുന്ന ആ യെഹൂദക്കാരും ചീഞ്ഞഅത്തി 

ഴങ്ങള്‍ പോലെയായിരിക്കും. 

9“അവരെ ഞാന്‍ ശിക്ഷിക്കും. ഈ ശിക്ഷ 
ഭൂമിയിലെ സകലമനുഷ്യരെയും ഞെട്ടിക്കും. ആ 
യെഹൂദക്കാരെ ജനം പരിഹസിക്കും. അവ 























743 


രെപ്പ്റ്റി ജനം തമാശകള്‍ പറയും. ഞാനവരെ 
ചിതറിച്ച എല്ലാ സ്ഥലങ്ങളിലും മനുഷ്യര്‍ അവ 
രെ ശപിക്കും. 11അവര്‍ ക്കെതിരെ ഞാനൊരു 
വാള്‍, പട്ടിണി, രോഗം എന്നിവ അയയ്ക്കും. 
അവരെല്ലാം കൊല്ലപ്പെടുന്നതുവരെ അവരെ 
ഞാന്‍ ആക്രമിക്കും. പിന്നെ അവര്‍, ഞാനവ 
ര്‍ക്കും അവരുടെ പൂര്‍വ്വികര്‍ക്കുമായി നല്‍കിയ 
ദേശത്തു വസിക്കുകയില്ല.” 





യിരെമ്യാവിന്‍െറ പ്രസംഗ 
ത്തിന്‍െറ സംഗ്രഹം 
75 മുഴുവന്‍ യെഹൂദക്കാരെയും സംബന്ധി 
ച്ച യിരെമ്യാവിനു ലഭിച്ച സന്ദേശം ഇതാ 


യിരെമ്യാവ്‌ 24:10-25:19 


വരെ കൊണ്ടുവരും. ആ രാജ്യങ്ങളെ മുഴുവന്‍ 
ഞാന്‍ നശിപ്പിക്കും. ആ ദേശങ്ങളെ എന്നെന്നേ 
ക്കും ഞാനൊരു ശൂന്യമരുഭൂമി പോലെയാക്കും. 
മനുഷ്യര്‍ ആ രാഷ്ട്രങ്ങളെ കാണുകയും അവ 
എത്രമാത്രം നശിപ്പിക്കപ്പെട്ട രിക്കുന്നു എന്ന 
തില്‍ ചൂളം വിളിക്കുകയും ചെയ്യും. 14ആ സ്ഥല 
ങ്ങളിലെ ആഹ്ദാദധ്വനിയും സന്തോഷവും 
ഞാന്‍ അവസാനിപ്പിക്കും. അവിടെ വധൂവര 
ന്മാരുടെ ആഹ്റാദശബ്ദം ഇനിയുമുണ്ടായിരി 
ക്കുകയില്ല. മനുഷ്യര്‍ ഗോതനമ്പുപൊടിക്കുന്ന 
ശബ്ദം ഞാനവസാനിപ്പിക്കും. വിളക്കിന്‍െറ 
പ്രകാശം ഞാന്‍ കെടുത്തും. 1ആ മുഴുവന്‍ 
പ്രദേശവും ഒരു ശൂന്യമരുഭൂമിയാകും. ആ മനു 











കുന്നു. യെഹൂദാരാജാവെന്ന നിലയില്‍ യെ 
ഹോയാക്കീമിന്‍െറ നാലാം ഭരണവര്‍ഷമാണ്‌ 
ഈ സന്ദേശം വന്നത്‌. യോശീയാവിനന്‍െറ പുത്ര 
നായിരുന്നു യെഹോയാക്കീം. അദ്ദേഹത്തിന്‍െറ 
നാലാം ഭരണവര്‍ഷമെന്നത്‌ നെബൂഖദ്നേസര്‍ 
ബാബിലോണില്‍ രാജാവായതിന്‍െറ ഒന്നാം 
വര്‍ഷമായിരുന്നു. 2യിരെമ്യാപ്രവാചകന്‍ മുഴു 
വന്‍ യെഹൂദക്കാര്‍ക്കും യെരൂശലേംകാര്‍ക്കു 
മായി നല്‍കിയ സന്ദേശം ഇതാകുന്നു: 

ക്കഴിഞ്ഞ ഇരുപത്തിമൂന്നു വര്‍ഷമായി നിങ്ങ 
ള്‍ക്കു ഞാന്‍ യഹോവയില്‍നിന്നുള്ള സന്ദേശം 
തുടരെത്തുടരെ നല്‍കിയിരുന്നു. ആമോസിനന്‍െറ 
പുത്രനായ യോശീയാവ്‌ യെഹൂദയിലെ രാജാ 
വായതിനന്‍െറ പതിമൂന്നാം വര്‍ഷം മുതല്‍ ഞാ 
നൊരു പ്രവാചകനായിരുന്നു. അന്നുമുതല്‍ 
ഇന്നുവരെ യഹോവയില്‍നിന്നുള്ള സന്ദേശ 
ങ്ങള്‍ ഞാന്‍ നിങ്ങള്‍ക്കു തന്നു. പക്ഷേ നിങ്ങള്‍ 
ശ്രദ്ധിച്ചിരുന്നില്ല. യഹോവ പിന്നെയും 
പിന്നെയും തന്‍െറ ദാസന്മാരായ പ്രവാചകരെ 
നിങ്ങള്‍ക്കിടയിലേക്കയച്ചിരൂന്നു. എന്നാല്‍ 
നിങ്ങള്‍ അവര്‍ പറയുന്നത്‌ ഒട്ടും ശ്രദ്ധിച്ചിരു 
ന്നില്ല. 

ടആ പ്രവാചകര്‍ പറഞ്ഞു, to eS Nis 
ടുക! ആ തിന്മകള്‍ ചെയ്യുന്നതവസാനിപച്പ 
ക്കുക! നിങ്ങള്‍ മാറിയാല്‍ യഹോവ വളരെ 
പണ്ട്‌ നിങ്ങള്‍ക്കും നിങ്ങളുടെ പൂര്‍വ്വികര്‍ക്കും 
എന്നെന്നേക്കുമായി നല്‍കിയ ദേശത്തേക്കു 
മടങ്ങിപ്പോകാം. അന്യദൈവങ്ങളെ പിന്തുടര 
രുത്‌. അവരെ സേവിക്കുകയോ ആരാധിക്കുക 
യോ ചെയ്യരുത്‌. മനുഷ്യകരങ്ങളാല്‍ ഉണ്ടാക്ക 
പെട്ടിരിക്കുന്ന വിഗ്രഹങ്ങളെ ആരാധിക്കരുത്‌. 
അത്‌ എനിക്കു നിങ്ങളോടു കോപമുണ്ടാക്കു 
കയേ ചെയ്യു. അങ്ങനെ ചെയ്യുന്നതു നിങ്ങളെ 
സ്വയം മുറിവേല്ലിക്കുന്നു.” 

പക്ഷേ നിങ്ങളെന്നെ ശ്രദ്ധിച്ചില്ല.” യഹോ 
വയില്‍നിന്നുള്ള സന്ദേശമാകുന്നു ഇത്‌. “മനു 
ഷ്ൃകരങ്ങളാല്‍ ഉണ്ടാക്കപ്പെട്ട വിഗ്രഹങ്ങളെ 
നിങ്ങളാരാധിച്ചു. അതെന്നെ കോപിഷ്ഠനാക്കു 
കയും ചെയ്തു. അതു മാത്രം നിങ്ങളെ മുറി 
വേല്ലിക്കുന്നു.” 

8അതിനാല്‍ സര്‍വ്വശക്തനായ യഹോവ പറ 
യുന്നു, “എനെറെ സന്ദേശങ്ങള്‍ക്ക്‌ നിങ്ങള്‍ 
ചെവിയോര്‍ത്തിരുന്നില്ല. 9അതിനാല്‍ ഞാന്‍ 
ഉടന്‍തന്നെ വടക്കുള്ള മുഴുവന്‍ ഗോത്രങ്ങളെ 
യും വരുത്തും.” യഹോവയില്‍ നിന്നുള്ള സന്ദേ 
ശമാകുന്നു ഇത്‌- “ബാബിലോണിലെ രാജാ 
വായ നെബുൂഖദ്നേസരിനെ ഞാന്‍ ഉടനെ 

















ഷ്യര്‍ മുഴുവന്‍ എഴുപതു വര്‍ഷത്തേക്കു ബാബി 
ലോണ്‍രാജാവിന്‍െറ അടിമകളാകും. 

12“പക്ഷേ എഴുപതുകൊല്ലം കഴിയുമ്പോള്‍ 
ബാബിലോണ്‍രാജാവിനെ ഞാന്‍ ശിക്ഷിക്കും. 
ബാബിലോണ്‍രാഷ്ട്രത്തെ ഞാന്‍ ശിക്ഷിക്കും.” 
“യഹോവയില്‍ നിന്നുള്ളതാണ്‌ ഈ സന്ദേശം- 
“ബാബിലോണുകാരുടെ ദേശത്തെ അവരുടെ 
പാപങ്ങള്‍ മൂലം ഞാന്‍ ശിക്ഷിക്കും. ആ ദേശ 
ത്തെ എന്നെന്നേക്കും ഞാനൊരു മരുഭൂമിയാക്കി 
മാറ്റും. 3ബാബിലോണിന്‌ അനവധി ദോഷ 
ങ്ങള്‍ സംഭവിക്കുമെന്നു ഞാന്‍ പറഞ്ഞിട്ടുണ്ട്‌. 
അതെല്ലാം സംഭവിക്കും. ആ വിദേശരാഷ്ട്രങ്ങ 
ളെപ്പററി യിരെമ്യാവ്‌ പ്രസംഗിച്ചു. ആ മുന്നറി 

ുകളെല്ലാം ഈ പുസ്തകത്തില്‍ എഴുതഒ 

a ക്കുന്നു. 4അതെ, ബാബിലോണുകാര്‍ക്ക്‌ 
നിരവധി രാഷ്ട്രങ്ങളെയും ശക്തരായ നിര 
വധി രാജാക്കന്മാരെയും സേവിക്കേണ്ടിവരും. 
അവരുടെ സകലപ്രവൃത്തികള്‍ക്കും യോജിച്ച 
ശിക്ഷ ഞാന്‍ അവര്‍ക്കു നല്‍കും.” 

















ലോകരാഷ്ട്രങ്ങളുടെ വിധി 

15യിസ്രായേലിന്‍െറ ദൈവമാകുന്ന യഹോ 
വ ഇപ്രകാരം എന്നോടു പറഞ്ഞു: “യിരെ 
മ്യാവേ, എന്‍റെ കൈയില്‍നിന്നും ഈ വീഞ്ഞു 
കോപ്പവാങ്ങു. ഇതെന്‍റെ കോപത്തിനന്‍െറ വീ 
ഞ്ഞാകുന്നു. നിന്നെ ഞാന്‍ വ്യത്യസ്ത രാഷ്ട്ര 
ങ്ങളിലേക്കയയ്ക്കുകയാണ്‌. ആ രാഷ്ട്രങ്ങളെ 
യൊക്കെ ഈ കോപ്പയില്‍നിന്നും കുടിപ്പിക്കുക. 
1അവര്‍ ഈ വീഞ്ഞു കുടിക്കും. അവര്‍ ഛര്‍ദി 
ക്കുകയും ഭ്രാന്തന്മാരെപ്പോലെ പെരുമാറുകയും 
ചെയ്യും. ഞാന്‍ ഉടന്‍ തന്നെ അയയ്ക്കുന്ന 
വാളുമൂലമാണ്‌ അവരങ്ങനെ ചെയ്യുക.” 

17അതിനാല്‍ ഞാന്‍ യഹോവയുടെ കൈ 
യില്‍നിന്നും വീഞ്ഞുകോപ്പ എടുത്ത്‌ ആ 
രാഷ്ട്രങ്ങളിലേക്കു പോകുകയും അവരെ ആ 
കോപ്പയില്‍നിന്നും കുടിപ്പിക്കുകയും ചെയ്യും. 
18യെരുശലേംകാര്‍ക്കും യെഹൂദക്കാര്‍ക്കും ഞാന്‍ 
ഈ വീഞ്ഞു വിളമ്പി യെഹൂദയിലെ രാജാക്ക 
ന്മാരെയും ജനനേതാക്കളെയും കോപ്പയില്‍ 
നിന്നും കുടിപ്പിച്ചു. അവര്‍ ഒരു ശുന്യമരുഭൂമിയാ 
കുന്നതിനാണ്‌ ഞാനങ്ങനെ ചെയ്തത്‌. ആളു 
കള്‍ ആ സ്ഥലത്തിനു നേര്‍ക്കു ചൂളം വിളിക്കു 
കയും ശപിക്കുകയും ചെയ്യത്തക്കതരത്തില്‍ 
ഞാനങ്ങനെ ചെയ്തു. അതു സംഭവിക്കുകയും 
ചെയ്തു- യെഹൂദാ ഇപ്പോള്‍ അങ്ങനെയാ 
കുന്നു! 








വരുത്തും. അവന്‍ എന്‍െറ ദാസനാകുന്നു. അവ 
രെ ഞാന്‍ യെഹുദാദേശത്തിനും യെഹൂദക്കാര്‍ 
ക്കുമെതിരായി കൊണ്ടുവരും. നിങ്ങള്‍ക്കു ചുറ്റി 
ലൂമുള്ള സകലരാഷ്ട്രങ്ങള്‍ക്കുമെതിരെ ഞാന 





19ഈജിപ്തിലെരാജാവായ ഫറവോനെയും 
ഞാന്‍ കോപ്പയില്‍നിന്നും കുടിപ്പിച്ചു. അയാ 
ളുടെ ഉദ്യോഗസ്ഥരെയും പ്രധാന ജനനേതാ 
കളെയും മുഴുവന്‍ ജനതയെയും യഹോവ 


യിരെമ്യാവ്‌ 25:20-26:3 


യുടെ കോപത്തിന്റെ പാനപാത്രത്തില്‍ 
നിന്നും ഞാന്‍ കുടിപ്പിച്ചു. 
22സകലഅറബികളെയും ഉസ്ദേശത്തെ 
സകല രാജാക്കന്മാരെയും ഞാന്‍ ആ കോപ്പ 
യില്‍നിന്നും കുടിപ്പിച്ചു. 
ഫെലിസ്ത്ൃദേശത്തെ സകലരാജാക്കന്മാരെ 
യും ഞാന്‍ ആ കോപ്പയില്‍നിന്നും കുടിപ്പിച്ചു. 
അസ്കലോന്‍, ഗസ്സ, എക്രോന്‍, അസ്ദോദില്‍ 
അവശേഷിക്കുന്ന ഭാഗം എന്നീ നഗരങ്ങളിലെ 


744 


യുന്ന മനുഷ്യരുടെ ഗാനങ്ങള്‍ പോലെ ശബ്ദ 
മാര്‍ന്നത്‌. 

31ആ ശബ്ദം ഭൂമിയിലെ സകലമനുഷ്യരിലും 
എത്തുന്നു. എന്തിന്‍ററ ശബ്ദമാണിതൊക്കെ? 
സകല രാഷ്ട്രങ്ങളില്‍ നിന്നുമുള്ള മനുഷ്യരെ 
യഹോവ ശിക്ഷിക്കുകയാണ്‌. മനുഷ്യര്‍ക്കെതി 
രെയുള്ള തനറെ വാദങ്ങള്‍ യഹോവ പറഞ്ഞു, 
അവന്‍ ജനത്തിന്‍െറ ന്യായവിധി നടത്തി. 
ഇപ്പോളവന്‍ ഒരു വാളുകൊണ്ട്‌ ദുഷ്ടന്മാരെ 





രാജാക്കന്മാരെല്ലാമായിരുന്നു അത്‌. 

പിന്നെ ഞാന്‍ എദോം, മോവാബ്‌, 
അമ്മോന്‍ ദേശക്കാരെയും കുടിപ്പിച്ചു. 

2ടൈറിലെയും സീദോനിലെയും മുഴുവന്‍ 
രാജാക്കന്മാരെയും ഞാന്‍ ആ കോപ്പയില്‍ 
നിന്നും കുടിപ്പിച്ചു. 

വിദൂര രാഷ്ട്രങ്ങളിലെ സകല രാജാക്കന്മാ 
രെയും ഞാന്‍ ആ കോപ്പയില്‍നിന്നും കുടിപ്പി 
ച്ചു. 23ദേദാന്‍, തേമാ, ബൂസ്‌ എന്നിവിടങ്ങ 
ളിലെ ആളുകളെ ഞാന്‍ കുടിപ്പിച്ചു. തങ്ങളുടെ 
ആലയങ്ങളില്‍ മുടിമുറിക്കുന്ന സകലരെയും 
ഞാന്‍ ആ കോപ്പയില്‍നിന്നും കുടിപ്പിച്ചു. 24അ 
രാബ്യയിലെ സകലരാജാക്കന്മാരെയും ഞാന്‍ 
ആ കോപ്പയില്‍നിന്നും കുടിപ്പിച്ചു. ആ രാജാക്ക 
ന്മാര്‍ മരുഭൂമിയില്‍ വസിക്കുന്നു. 28സിമ്രി, 
ഏലാം, മേദ്യാ എന്നിവിടങ്ങളിലെ സകല 
രാജാക്കന്മാരെയും ആ കോപ്പയില്‍നിന്നും 
ഞാന്‍ കുടിപ്പിച്ചു. അടുത്തും അകലെയും 
വടക്കുമുള്ള സകലരാജാക്കന്മാരെയും ഞാ൯ ആ 
കോപ്പയില്‍നിന്നും കുടിപ്പിച്ചു. അവര്‍ ഓരോ 
രുത്തരെയായിട്ടാണു ഞാന്‍ കുടിപ്പിച്ചത്‌. ഭൂമി 
യിലുള്ള സകല സാമ്രാജ്യങ്ങളെയും ഞാന്‍ 
യഹോവയുടെ കോപത്തിന്‍െറെ കോപ്പയില്‍ 
നിന്നും കുടിപ്പിച്ചു. പക്ഷേ, “ശേശാക്കിലെ 
രാജാവ്‌, മറ്റെല്ലാ രാഷ്ട്രങ്ങളും കുടിച്ചതിനു 
ശേഷം കുടിക്കും. 








27*യിരെമ്യാവേ, യിസ്രായേല്‍ജനതയുടെ 
ദൈവമാകുന്ന, സര്‍വ്വശക്തനായ യഹോവ 
ഇപ്രകാരം പറയുന്നുവെന്ന്‌ ആ ദേശങ്ങളോടെ 
ല്ലാം പറയുക, “എന്‍റ കോപത്തിനന്‍െറ പാത്രം 
കുടിക്കുക. ഇതില്‍നിന്നും കൂടിച്ചു മത്തരായി 
ഛര്‍ദ്ദിക്കുക! വീഴുക, എണീക്കരുത്. നിങ്ങളെ 
കൊല്ലാന്‍ ഞാനൊരു വാളയയ്ക്കുന്നതിനാല്‍ 
എഴുന്നേല്‍ക്കരുത്‌.” 
28“നി൯ന്‍െറെ കൈയില്‍നിന്നും കോപ്പ 
വാങ്ങാന്‍ അവര്‍ മടിക്കും. അവരതു കൂടിക്കാ൯ 
വിസമ്മതിക്കും. പക്ഷേ നീ അവരോടു “സര്‍വ്വ 
ശക്തനായ യഹോവ ഇപ്രകാരം പറയുന്നു: 
തീര്‍ച്ചയായും നിങ്ങള്‍ ഈ കോപ്പയില്‍നിന്നും 
കുടിക്കും! മ്ഞാന്‍ ഇപ്പോള്‍ത്തന്നെ എന്‍െറ 
നാമത്തില്‍ അറിയപ്പെടുന്ന യെരുശലേംനഗര 
ത്തിന്‌ ഇതു സംഭവിപ്പിക്കുകയാണ്‌. നിങ്ങള്‍ 
ശിക്ഷിക്കപ്പെടുകയില്ലെന്നു നിങ്ങള്‍ കരുതുന്നു 
ണ്ടാവും. എന്നാല്‍ നിങ്ങള്‍ക്കു തെറ്റി. നിങ്ങള്‍ 
ശിക്ഷിക്കപ്പെടും. ഭൂമിയിലെ സകലമനുഷ്യരെ 
യും കൊല്ലുന്നതിന്‌ ഞാനൊരു വാളിനെ വിളി 
ക്കുന്നു.” യഹോവയില്‍ നിന്നുള്ളതായിരുന്നു 
ആ സന്ദേശം. 

30“യിരെമ്യാവേ, അവര്‍ക്ക്‌ നീ ഈ സന്ദേശം 
നല്‍കും: “യഹോവ ഉയരെനിന്നും ആക്രോശി 
ക്കുന്നു. അവന്‍ തന്‍െറ വിശുദ്ധആലയത്തില്‍ 
നിന്നും വിളിക്കുന്നു! യഹോവ തന്‍റെ അജഗ 
ണ(ജനം)ത്തിനു നേരെ അലറുന്നു! അവന്‍െറ 
ആക്രോശങ്ങള്‍ വീഞ്ഞിനായി മുന്തിരി പിഴി 











കൊല്ലുകയാണ്‌.” ഈ സന്ദേശം യഹോവയില്‍ 
നിന്നുള്ളതായിരുന്നു. 

32സര്‍വൃശക്തനായ യഹോവ പറയുന്നത്‌ 
ഇങ്ങനെയാകുന്നു: “വൈകാതെ തന്നെ രാജ്യ 
ങ്ങളില്‍നിന്നും രാജ്യങ്ങളിലേക്കു ദുരന്തങ്ങള്‍ 
പടരും. ഭൂമിയിലെ സകലവിദൂരദേശങ്ങളിലേ 
ക്കും അവ കൊടുങ്കാറ്റുപോലെ വരും!” 

രാജ്യത്തിന്‍െറ ഒരറ്റത്തുനിന്നും മറ്റെ അറ്റം 
വരെ മൃതദേഹങ്ങള്‍ എത്തും. മരണപ്പെട്ടവര്‍ 
ക്കായി ആരും നിലവിളിക്കുകയില്ല. ആ മൃതദേ 
ഹങ്ങള്‍ ആരും എടുത്തു സംസ്കരിക്കുകയില്ല. 
അവ ചാണകം പോലെ നിലത്ത്‌ അവശേ 
ഷിക്കും. 

3ഇടയന്മാരേ, നിങ്ങള്‍ ആടുകളെ നയിക്ക 
ണം. മഹാനേതാക്കളേ, നിലവിളിച്ചു തുടങ്ങുക! 
അജപാലകരേ, വേദനകൊണ്ടു നിലത്തു കിട 
ന്നൂരുളുക. എന്തുകൊണ്ടെന്നാല്‍, നിങ്ങളുടെ 
കശാപ്പു സമയമായിരിക്കുന്നു. യഹോവ നിങ്ങ 
ളുടെ ആടുകളെ ചിതറിക്കും. പൊട്ടിയ ഭരണി 
യുടെ കഷണങ്ങള്‍ ചിതറുമ്പോലെ അവര്‍ 
എല്ലായിടവും ചിതറും. 

35ഇടയന്മാര്‍ക്ക്‌ ഒളിക്കാന്‍ ഒരിടവുമുണ്ടായി 
രിക്കില്പ. ആ നേതാക്കള്‍ രക്ഷപ്പെടില്ല. 

36ണടയന്മാര്‍ ആക്രോശിക്കുന്നതു ഞാന്‍ കേള്‍ 
ക്കുന്നു. അജപാലകര്‍ നിലവിളിക്കുന്നതു ഞാ൯ 
കേള്‍ക്കുന്നു. അവരുടെ മേച്ചില്‍പ്പുറങ്ങള്‍ 
യഹോവ തകര്‍ക്കുകയാണ്‌. 

37ആ ശാന്തമായ മേച്ചില്‍പ്പുറങ്ങള്‍ നശിപ്പി 
ക്കപ്പെടുകയും മരുഭൂമിപോലെ ആയിത്തീരുക 
യും ചെയ്യും. യഹോവ കോപിച്ചിരിക്കുന്നതി 
നാല്‍ ഇതു സംഭവിച്ചു. 

ഗുഹ വിട്ടുപോകുന്ന ക്രൂരസിംഹത്തെപ്പോ 
ലെയാണു യഹോവ. യഹോവ കോപിച്ചിരി 
ക്കുന്നു! ആ കോപം അവരെ വേദനിപ്പിക്കുകയും 
ചെയ്യും. അവരുടെ രാജ്യം ഒരു ശൂന്യമരുഭൂമിയാ 
യിരിക്കും. 





ആലയത്തില്‍ യിരെമ്യാവിന്‍െറ പാഠം 

76 യെഹോയാക്കീം യെഹൂദയിലെ രാജാ 

വായതിന്‍െറ ഒന്നാം വര്‍ഷമാണ്‌ ഈ 
സന്ദേശം യഹോവയില്‍നിന്നും വന്നത്‌. യോ 
ശീയാരാജാവിനന്‍െറ പുത്രനായിരുന്നു യെഹോ 
യാക്കീം. യഹോവ പറഞ്ഞു, “യിരെമ്യാവേ, 
യഹോവയുടെ ആലയത്തിനന്‍െറ മുറ്റത്തു നില്‍ 
ക്കുക. യെഹൂദയിലെ മുഴുവന്‍ ആളുകള്‍ക്കും 
യഹോവയുടെ ആലയത്തിലേക്കു ആരാധന 
നടത്തുവാന്‍ വരുന്നവര്‍ക്കും ഈ സന്ദേശം നല്‍ 
കുക. പറയാന്‍ ഞാന്‍ കല്ലിക്കുന്നതെല്ലാം അവ 
രോടു പറയുക. എന്‍െറ സന്ദേശത്തിന്‍െറ ഒരു 
ഭാഗവും കൈവിടരുത്‌. അവര്‍ എന്‍െറ സന്ദേ 
ശം കേട്ട്‌ അനുസരിച്ചേക്കാം. അത്തരം ദുഷ്ട 
ജീവിതം അവര്‍ അവസാനി പ്പിച്ചേക്കാം. അവര്‍ 
ക്കൂ മാറ്റംവന്നാല്‍ അവരെ ശിക്ഷിക്കാനുള്ള 
എന്‍െറ പദ്ധതികള്‍ ഞാനും മാറ്റും. അവര്‍ 
ചെയ്തിരിക്കുന്ന നിരവധി തിന്മകള്‍ മൂലമാണ്‌ 

















745 


ഞാന്‍ ശിക്ഷ ആസൂത്രണം ചെയ്യുന്നത്‌. 4നീ 
അവരോടു പറയും, “യഹോവ പറയുന്നത്‌ 
ഇതാണ്‌: എന്‍െറ ഉപദേശങ്ങള്‍ ഞാന്‍ നിങ്ങ 
ള്‍ക്കു നല്‍കി. നിങ്ങള്‍ എന്നെയും എനെറെ 
ഉപദേശങ്ങളെയും അനുസരിക്കണം. ്പവാച 
കരായ എന്‍െറ ദാസന്മാര്‍ നിങ്ങളോടു പറയു 
ന്ന കാര്യങ്ങളെല്ലാം നിങ്ങള്‍ ശ്രവിക്കണം. ഞാന്‍ 
വീണ്ടും വീണ്ടും പ്രവാചകന്മാരെ നിങ്ങളുടെ 
യിടയിലേക്കയച്ചെങ്കിലും നിങ്ങളവരെ ഒരിക്ക 
ലും ശ്രവിച്ചില്ല. നിങ്ങളെന്നെ അനുസരിക്കാ 
തിരുന്നാല്‍ യെരുശലേമിലെ എന്‍റെ ആലയ 
ത്തെ ഞാന്‍ ശീലോവിലെ എന്‍െറ വിശുദ്ധ 
കൂടാരം പോലെതന്നെയാക്കും. മനുഷ്യര്‍ മറ്റു 
രാഷ്ട്രങ്ങളെ ശപിക്കുമ്പോള്‍ അവര്‍ യെരൂശ 
ലേമിനെപ്പറ്റി ഓര്‍ക്കും.” 

യഹോവയുടെ ആലയത്തില്‍വച്ച്‌ യിരെ 
മ്യാവ്‌ ഇങ്ങനെയൊക്കെ പറയുന്നത്‌ പുരോഹി 
തന്മാരും പ്രവാചകരും സകലജനവും കേട്ടു. 
ജനങ്ങളോടു പറയാന്‍ യഹോവ കല്ലിച്ച 
എല്ലാക്കാര്യങ്ങളും യിരെമ്യാവു പറഞ്ഞു കഴി 
ഞ്ഞു. അനന്തരം പൂരോഹിതരും പ്രവാചകരും 
സകലജനവും ചേര്‍ന്ന്‌ യിരെമ്യാവിനെ പിടി 
കൂടി. അവര്‍ പറഞ്ഞു, “അത്തരം ഭീകരസംഗ 
തികള്‍ പറഞ്ഞതിന്‌ നീ മരിക്കും! യേഹോവ 
യുടെ നാമത്തില്‍ ഇങ്ങനെയൊരു കാര്യം പറ 
യാന്‍ നിനക്കെങ്ങനെ ധൈര്യം വന്നു! ശീലോ 
വിലേതിനെപ്പോലെ ഈ ആലയം തകര്‍ക്കപ്പെ 
ടുമെന്നു പറയാന്‍ നിനക്കെങ്ങനെ ധൈര്യമു 
ണ്ടായി! യെരുശലേം ആരും താമസിക്കാത്ത 
മരുഭൂമിയായിത്തീരുമെന്നു പറയാന്‍ നിനക്കെ 
ങ്ങനെ ധൈര്യമുണ്ടായി!?” സകലജനങ്ങളും 
യഹോവയുടെ ആലയത്തില്‍വച്ച്‌ യിരെമ്യാ 
വിനെ വളഞ്ഞു. 

10ഇപ്പ്പോള്‍ യെഹൂദയിലെ ഭരണാധിപന്മാര്‍ 
ഇപ്രകാരം സംഭവിക്കുന്നതിനെപ്പറ്റി കേട്ടു. 
അതിനാലവര്‍ രാജകൊട്ടാരത്തില്‍ നിന്നിറങ്ങി 
വന്നു. അവര്‍ യഹോവയുടെ ആലയത്തിലേ 
ക്കു കയറിപ്പോയി. അവിടെയവര്‍ പുതിയ 
കവാടത്തിലെ പ്രവേശനദ്വാരത്തിങ്കല്‍ ഇടം 
പിടിച്ചു. യഹോവയുടെ ആലയത്തിലേക്കു 
നയിക്കുന്ന വഴിയാണ്‌ പുതിയ കവാടം. 1അന 
ന്തരം പുരോഹിതന്മാരും പ്രവാചകരും ഭരണാ 
ധിപന്മാരോടും മറ്റുള്ളവരോടും സംസാരിച്ചു. 
അവര്‍ പറഞ്ഞു, “യിരെമ്യാവ്‌ വധിക്കപ്പെട 
ണം. യെരൂശലേമിനെ അവന്‍ ദുഷിച്ചു പറ 
ഞ്ഞു. അവന്‍ അങ്ങനെ പറയുന്നതു നിങ്ങള്‍ 
കേട്ടു.” 

2അനന്തരം യിരെമ്യാവ്‌ യെഹൂദയിലെ 
സകല ഭരണാധിപന്മാരോടും മറ്റെല്ലാവരോടു 
മായി പറഞ്ഞു, അവന്‍ പറഞ്ഞു, “ഈ ആലയ 
ത്തെയും നഗരത്തെയുംപറ്റി ഇക്കാര്യങ്ങള്‍ പറ 
യാന്‍ യഹോവ അയച്ചതാണെന്നെ. നിങ്ങള്‍ 
കേട്ടതെല്ലാം യഹോവയില്‍ നിന്നാണ്‌. 
13നിങ്ങള്‍ മാനസാന്തരപ്പെടണം! നിങ്ങള്‍ നന്മ 
ചെയ്തു തുടങ്ങണം. നിങ്ങള്‍ നിങ്ങളുടെ ദൈ 
വമാകുന്ന യഹോവയെ അനുസരിക്കണം. 
നിങ്ങള്‍ അങ്ങനെ ചെയ്താല്‍ യഹോവയും 














യിരെമ്യാവ്‌ 26:4-23 


തിന്റെ പാപം നിങ്ങള്‍ക്കുണ്ടാകും. ഈ നഗര 
ത്തെയും അതില്‍ വസിക്കുന്ന സകലരെയും 
നിങ്ങള്‍ അപരാധികളുമാക്കും. യഹോവ യഥാ 
ര്‍ത്ഥത്തില്‍ എന്നെ നിങ്ങളുടെയിടയിലേക്കയ 
ച്ചു. നിങ്ങള്‍ കേട്ട സന്ദേശം സത്യത്തില്‍ 
യഹോവയില്‍ നിന്നുള്ളതാകുന്നു.” 
16അനന്തരം ഭരണാധിപന്മാരും സകലജന 
ങ്ങളും സംസാരിച്ചു. പ്രവാചകരോടും പുരോ 
ഹിതന്മാരോടും അവര്‍ പറഞ്ഞു, “യിരെമ്യാവ്‌ 
വധിക്കപ്പെടരുത്‌. യിരെമ്യാവ്‌ നമ്മളോടു പറ 
ഞ്ഞ കാര്യങ്ങള്‍ നമ്മുടെ ദൈവമാകുന്ന യഹോ 
വയില്‍ നിന്നുള്ളതാകുന്നു.” 
17അപ്പോള്‍ മൂപ്പന്മാരില്‍ ചിലര്‍ എഴുന്നേറ്റു 
നിന്ന്‌ സകലജനങ്ങളോടും സംസാരിച്ചു. 1&അ 
വര്‍ പറഞ്ഞു, “പ്രവാചകനായ മീഖായാവ്‌ 
മോരെശെത്തില്‍നിന്നും വന്നതാണ്‌. ഹിസ്ക്കീ 
യാവ്‌ യെഹൂദയിലെ രാജാവായിരുന്ന കാലത്ത്‌ 
മീഖായാവ്‌ ഒരു പ്രവാചകനായിരുന്നു. സകല 
യെഹൂദക്കാരോടും മീഖായാവു പറഞ്ഞു: 
സര്‍വ്വശക്തനായ യഹോവ പറയുന്നു: “സീ 
യോന്‍ നശിപ്പിക്കപ്പെടും. അത്‌ ഉഴുതു മറിക്ക 
പ്പെട്ട വയലാകും. യെരൂശലേം ഒരു പാറക്കൂട്ടമാ 
കും. ആലയപര്‍വ്വതം കുറ്റിക്കാടുകള്‍ തഴച്ചുവള 
ര്‍ന്ന ഒരു മൊടുക്കുന്നാകും.” മീഖുാ3:12 











19“൨റിസ്ക്കീയാവ്‌ ആയിരുന്നു യെഹൂദയുടെ 
രാജാവ്‌. ഹിസ്ക്കീയാവ്‌ മീഖായാവിനെ വധി 
ക്കുകയുമുണ്ടായില്ല. യെഹൂദക്കാരിലൊരുവനും 
തന്നെ മീഖായാവിനെ വധിച്ചില്ല. ഹിസ്ക്കീ 
യാവ യഹോവയെ ആദരിച്ചുവെന്ന്‌ നിങ്ങള്‍ക്ക 
റിയാം. അവന്‍ യഹോവയെ സന്തുഷ്ടനാക്കേ 
ണ്ടതുണ്ടായിരുന്നു. താന്‍ യെഹുദയോടു ദോഷ 
ങ്ങള്‍ ചെയ്യുമെന്ന്‌ യഹോവ പറഞ്ഞിരുന്നു. 
പക്ഷേ ഹിസ്ക്കീയാവ്‌ യഹോവയോടു പ്രാര്‍ 
ത്ഥിക്കുകയും യഹോവ തന്‍െറ മനസ്സു മാറ്റുക 
യും ചെയ്തു. യഹോവ ആ ദോഷങ്ങള്‍ ചെ 
യ്തില്ല. നമ്മള്‍ യിരെമ്യാവിനെ വേദനിപ്പി 
ച്ചാല്‍ നമ്മള്‍ നമുക്കുതന്നെ നിരവധി ദുരി 
തങ്ങള്‍ വരുത്തും. ആ ദുരിതങ്ങള്‍ നമ്മുടെ 
തന്നെ വീഴ്ചയാണ്‌.” 

20 പണ്ട യഹോവയുടെ സന്ദേശം പ്രസംഗിച്ച 
മറ്റൊരാളുണ്ടായിരുന്നു. ഈരീയാവ്‌ എന്നായി 
രുന്നു അയാളുടെ പേര്‍. ശെമയ്യാവ്‌ എന്നു 
പേരായ ഒരാളുടെ മകനായിരുന്നു അയാള്‍. 
കിര്യത്ത്-യെയാരീം നഗരത്തില്‍ നിന്നുള്ളവനാ 
യിരുന്നു ഉരീയാവ്‌. യിരെമ്യാവ്‌ ചെയ്തപോ 
ലെ ഉനരീയാവ്‌ ഇതേ കാര്യങ്ങള്‍ ഈ നഗര 
ത്തിനും ഈ ദേശത്തിനുമെതിരായി പറഞ്ഞു. 
മിയെഹോയാക്കീംരാജാവും അദ്ദേഹത്തിന്‍െറ 
സൈനികോദ്യോഗസ്ഥന്മാരും യെഹൂദയുടെ 
നേതാക്കളും ഉരീയാവ്‌ പ്രസംഗിക്കുന്നതു 
കേട്ടു. അവര്‍ കോപാകുലരായി. യെഹോയാ 
ക്കീം രാജാവിന്‌ ഉരരീയാവിനെ കൊല്ലണമെന്നു 
തോന്നി. പക്ഷേ, യെഹോയാക്കീമിന്‌ തന്നെ 
കൊല്പണമെന്നാഗ്രഹമുള്ളതായി ഉരീയാവു 
കേട്ടു. ഈരീയാവു ഭയന്നു. അതിനാലയാള്‍ 
ഈജിപ്തിലേക്കു രക്ഷപെട്ടു. 2പക്ഷേ യെ 














തന്‍െറ മനസ്സുമാറ്റും. നിങ്ങളെപ്പറ്റി അവന്‍ പറ 
ഞ്ഞ ദോഷങ്ങളൊന്നും അവന്‍ ചെയ്യുകയില്ല. 
14എനിക്കെന്നപോലെ, ഞാന്‍ നിങ്ങളുടെ 
ശക്തിയിലുണ്ട്‌. നല്ലതും ശരിയുമെന്ന്‌ നിങ്ങള്‍ 
കരുതുന്നത്‌ എന്നോടും ചെയ്യുക. 15“എന്നാല്‍ 
നിങ്ങളെന്നെ കൊല്ലുകയാണെങ്കില്‍ ഒരു കാര്യം 
ഉറപ്പുവരുത്തുക. ഒരു നിഷ്കളങ്കനെ കൊല്ലുന്ന 


ഹോയാക്കീംരാജാവ്‌ അഖ്ബോരിനന്‍െറ പുത്ര 
നായ ഏല്‍നാഥാന്‍ എന്നു പേരായ ഒരാളെയും 
മറ്റു ചിലരെയും ഈജിപ്തിലേക്കയച്ചു. 23അന 
ന്തരം അവര്‍ ഉനരീയാവിനെ പിടിച്ച യെഹോ 
യാക്കീം രാജാവിന്‍െറയടുത്തെത്തിച്ചു. ഈരീ 
യാവ്‌ വാളുകൊണ്ടു വധിക്കപ്പെടണമെന്ന്‌ യെ 
ശഹോയാക്കീം കല്ലിച്ചു. ഈരിയാവിന്‍െറ മൃത 








യിരെമ്യാവ്‌ 26:24-27:17 


ദേഹം പാവങ്ങളെ സംസ്കരിക്കുന്നിടത്തേക്കെ 
റിഞ്ഞു. 4്ശാഫാനന്‍െറ പുത്രനും അഹീക്കാം 
എന്നു പേരുമുള്ള ഒരു പ്രമാണിയുണ്ടായിരുന്നു. 
അഹീക്കാം യിരെമ്യാവിനെ പിന്തുണച്ചു. അതി 
നാല്‍ യിരെമ്യാവ്‌, പുരോഹിതന്മാരാലും 
പ്രവാചകന്മാരാലും വധിക്കപ്പെടാതെ അഹീ 
ക്കാം കാത്തു. 








നെബൂഖദ്നേസരിനെ യഹോവ 
ഭരണാധിപനാക്കുന്നു 
7 യഹോവയില്‍ നിന്നൊരു സന്ദേശം 
യിരെമ്യാവിനു ലഭിച്ചു. സിദെക്കീയാവ്‌ 
യെഹൂദയിലെരാജാവായതിനന്‍െറ നാലാം വര്‍ 
ഷ*മായിരുന്നു അതു ലഭിച്ചത്‌. യോശീയാരാജാ 
വിന്‍റെ പുത്രനായിരുന്നു സിദെക്കീയാവ്‌. 
യഹോവ എന്നോടു പറഞ്ഞത്‌ ഇതാകുന്നു: 
“യിരെമ്യാവേ, പട്ടകൊണ്ടും തൂണുകൊണ്ടും 
ഏതാനും നുകങ്ങളുണ്ടാക്കുക. അവയില്‍ 
ചിലത്‌ നിന്‍െറ കഴുത്തില്‍വയ്ക്കുക. 3പിന്നെ 
ബാക്കി നൂകങ്ങള്‍ എദോം, മോവാബ്‌, 
അമ്മോന്‍, ടൈര്‍, സീദോൻ എന്നിവിടങ്ങളി 
ലെ രാജാക്കന്മാര്‍ക്കയച്ചുകൊടുക്കുക. യെഹൂദ 
യിലെരാജാവായ സിദെക്കീയാവിനെ 
കാണാന്‍ യെരൂശലേമിലെത്തിയിരിക്കുന്ന ഈ 
രാജാക്കന്മാരുടെ ദൂതന്മാര്‍വശം സന്ദേശങ്ങളും 
അയയ്ക്കുക. 4ഈ സന്ദേശങ്ങള്‍ തങ്ങളുടെ 
യജമാനന്മാരോടു പറയാനും ആ ദൂതന്മാരെ 
ഏല്പിക്കണം. അവരോട്‌ ഇങ്ങനെ പറയുക, 
“യിസ്രായേലിന്‍റെ ദൈവം, സര്‍വ്വശക്തനായ 
യഹോവ പറയുന്നു: ഈ ഭൂമിയെയും അതിലു 
ള്ള സകലമനുഷ്യരെയും സൃഷ്ടിച്ചവന്‍ ഞാനാ 
ണെന്ന്‌ നിങ്ങളുടെ യജമാനന്മാരോടു പറയുക. 
ഭൂമിയിലെ സകലമൃഗങ്ങളെയും സൃഷ്ടിച്ചത്‌ 
ഞാനാകുന്നു. എന്‍െറ മഹാശക്തിയും ശക്ത 
മായ കരങ്ങളും കൊണ്ടാണു ഞാനിതു ചെയ്ത 
ത്‌. ഈ ഭൂമി എനിക്കിഷ്ടമുള്ള ആര്‍ക്കും നല്‍ 
കാം. ഇപ്പോള്‍ ഞാന്‍ നിങ്ങളുടെ രാജ്യങ്ങളെ 
ല്ലാം ബാബിലോണിലെരാജാവായ നെബൂഖ 
ദ്നേസരിനു നല്‍കിയിരിക്കുന്നു. അവന്‍ 
എന്‍െറ ദാസനാകുന്നു. കാട്ടുമുഗങ്ങളെക്കൊണ്ടു 
പോലും ഞാന്‍ അവനെ അനുസരിപ്പിക്കും. 
സകലരാഷ്ട്രങ്ങളും നെബൂഖദ്നേസരിനെ 
യും അവന്‍െറ പുത്രനെയും പനത്രനെയും 
അനുസരിക്കും. പിന്നെ, ബാബിലോണ്‍ പരാജ 
യപ്പെടേണ്ട കാലം വരും. പല രാഷ്ട്രങ്ങളും 
മഹാരാജാക്കന്മാരും ബാബിലോണിനെ തങ്ങ 
ളുടെ ദാസനാക്കും. 
8*എന്നാലിപ്പോള്‍ ചില രാഷ്ട്രങ്ങളോ 
സാമ്രാജ്യങ്ങളോ ബാബിലോണ്‍രാജാവായ 
നെബൂഖദ്നേസരിനെ സേവിക്കാനോ അവ 
നെറ നുകം തങ്ങളുടെ കഴുത്തിലേറ്റാനോ വിസ 
മ്മതിക്കും. അങ്ങനെയുണ്ടായാല്‍ ഞാന്‍ ഇതാ 
യിരിക്കും ചെയ്യുക: ആ രാജ്യത്തെ ഞാന്‍ വാള്‍, 
പട്ടിണി, മാരകരോഗങ്ങള്‍ എന്നിവകൊണ്ട്‌ 
ശിക്ഷിക്കും.'”-യഹോവയില്‍ നിന്നുള്ളതാണ്‌ 
ഈ സന്ദേശം-“ആ രാഷ്ട്രത്തെ ഞാന്‍ നശി 
പ്പിക്കുംവരെ ഞാനതു ചെയ്യും അവനെതിരെ 
യുദ്ധം ചെയ്യുവാന്‍ വരുന്ന രാഷ്ട്രത്തെ നശിപ്പി 
































സീിദെക്കീയാവ്‌ നാലാം വര്‍ഷം 
“യെഹോയാക്കീന്‍െറ ഭരണാരംഭത്തില്‍” എന്നാണ്‌ 
എബ്രായഭാഷയില്‍. ഇത്‌ പകര്‍ത്തിയെഴുതിയപ്പോ 
ഴുണ്ടായ പിശകാവാം. വച. 3 സിദെക്കീയാവിനെപ്പ 
റ്റിയാണു പറയുന്നത്‌. യിരെ. 28:1 നാലാം 
വര്‍ഷത്തെല്പറ്റി പറയുന്നുണ്ട്‌. ക്രി. മു. 594-593. 














746 


ക്കാന്‍ ഞാന്‍ നെബൂഖദ്നേസരെ ഉപയോഗി 
ക്കും. “അതിനാല്‍ വ്യാജപ്രവാചകരെ ശ്രദ്ധിക്ക 
രുത്‌. ഭാവിപ്രവചിക്കാന്‍ ജാലവിദ്യയുപയോ 
ഗിക്കുന്നവരെയും ശ്രദ്ധിക്കരുത്‌. സ്വപ്നങ്ങള്‍ 
വ്യാഖ്യാനിക്കാന്‍ തങ്ങള്‍ക്കാകുമെന്നു പറയുന്ന 
വരെയും വിശ്വസിക്കരുത്‌. മരിച്ചവരോടു 
സംസാരിക്കുന്നവരെയും ജാലവിദ്യപ്രയോഗി 
ക്കുന്നവരെയും ശ്രദ്ധിക്കരുത്‌. “നിങ്ങള്‍ ബാബി 
ലോണ്‍രാജാവിന്‍െറ അടിമകളാകില്ല” എന്ന്‌ 
അവരെല്ലാം നിങ്ങളോടു പറയും. 1പക്ഷേ 
അവര്‍ നിങ്ങളോടു നുണ പറയുകയാണ്‌. അവ 
രുടെ നുണകള്‍ നിങ്ങളെ മാതൃദേശത്തുനിന്നും 
വളരെയകലേക്കു കൊണ്ടുപോകാനേ ഇടയാ 
ക്കു. നിങ്ങളെ ഞാന്‍ നിങ്ങളുടെ വീടുവിട്ടു 
പോകാന്‍ നിര്‍ബ്ബന്ധിതരാക്കും. മറ്റൊരു ദേശ 
ത്തു നിങ്ങള്‍ മരിക്കുകയും ചെയ്യും. 

11““പക്ഷേ, ബാബിലോണ്‍രാജാവിനന്‍െറെ നുക 
ത്തിനു കീഴെ കഴുത്തുവയ്ക്കുകയും അയാളെ 
അനുസരിക്കുകയും ചെയ്യുന്ന രാഷ്ട്രങ്ങള്‍ 
ജീവിക്കും. അവരെ ഞാന്‍ സ്വന്തം രാജ്യത്തു 
വസിക്കാനനുവദിക്കുകയും ബാബിലോണ്‍രാ 
ജാവിനെ സേവിപ്പിക്കുകയും ചെയ്യും.”-യഹോ 
വയില്‍ നിന്നുള്ളതാകുന്നു ഈ സന്ദേശം- ““ആ 
രാഷ്ട്രങ്ങളില്‍ നിന്നുള്ളവര്‍ അവരുടെ സ്വന്തം 
നാട്ടില്‍ വസിക്കുകയും അവിടെ കൃഷി ചെയു 
കയും ചെയ്യും. 

12*ഇതേ സന്ദേശം തന്നെ ഞാന്‍ യെഹൂദാരാ 
ജാവായ സിദെക്കീയാവിനു നല്‍കി. ഞാന്‍ 
പറഞ്ഞു, “സിദെക്കീയാവേ, നീ നിന്‍െറ കഴു 
ത്ത്‌ ബാബിലോണ്‍രാജാവിനന്‍െറ നുകത്തിനു 
കീഴില്‍ വയ്ക്കുകയും അവനെ അനുസരിക്കു 
കയും ചെയ്യുക. ബാബിലോണ്‍രാജാവിനെയും 
അവന്‍െറ ജനത്തെയും സേവിച്ചാല്‍ നിങ്ങള്‍ 
ജീവിക്കും. 3ബാബിലോണ്‍രാജാവിനെ സേവി 
ക്കാന്‍ തയ്യാറാകാതിരുന്നാല്‍ നീയും നിന്‍െറ 
ജനതയും ശത്രുവിന്‍റെ വാള്‍, പട്ടിണി, മാരക 
രോഗം എന്നിവകളാല്‍ വധിക്കപ്പെടും. അക്കാ 
രൃങ്ങള്‍ സംഭവിക്കുമെന്ന്‌ യഹോവ പറഞ്ഞു. 
14എന്നാല്‍ വ്യാജപ്രവാചകന്മാര്‍ പറയുന്നു: 
നിങ്ങളൊരിക്കലും ബാബിലോണ്‍രാജാവി 
ന്‍െറ അടിമകളാകില്ല. 

“ആ പ്രവാചകരെ ശ്രവിക്കരുത്‌. എന്തുകൊ 
ണ്ടെന്നാല്‍ അവര്‍ നിങ്ങളോടു നുണകളാണു 
പ്രസംഗിക്കുന്നത്‌. 1$ആ പ്രവാചകരെ ഞാനയ 
ചൃതല്ല.”” യഹോവയില്‍ നിന്നുള്ളതാണ്‌ ഈ 
സന്ദേശം-“അവര്‍ നുണ പ്രസംഗിക്കുകയും ആ 
സന്ദേശം എന്നില്‍ നിന്നുള്ളതാണെന്നു പറ 
യുകയും ചെയ്യുന്നു. അതിനാല്‍ നിങ്ങള്‍ യെഹൂ 
ദക്കാരെ ഞാന്‍ ദൂരേക്കോടിക്കും. നിങ്ങള്‍ മരി 
ക്കും. നിങ്ങളോടു പ്രസംഗിക്കുന്ന പ്രവാചകരും 
മരിക്കും.” 

16അപ്പോള്‍ ഞാന്‍ പുരോഹിതന്മാരോടും ആ 
ജനങ്ങളോടും പറഞ്ഞു, “യഹോവ പറയുന്നു: 
ആ വ്യാജപ്രവാചകര്‍ പറയുകയാണ്‌, “ബാബി 
ലോണുകാര്‍ യഹോവയുടെ ആലയത്തില്‍ 
നിന്ന്‌ നിരവധി സാധനങ്ങള്‍ കവര്‍ന്നു. അതെ 
ല്ലാം വൈകാതെ തിരികെ കൊണ്ടുവരപ്പെടും.” 
ആ പ്രവാചകരെ ശ്രവിക്കരുത്‌, എന്തെന്നാല്‍ 
അവര്‍ നിങ്ങളോടു നുണയാണു പ്രസംഗിക്കു 
ന്നത്‌. 17ആ പ്രവാചകരെ ശ്രവിക്കരുത്‌. ബാബി 
ലോണ്‍ രാജാവിനെ സേവിക്കുക. നിങ്ങളുടെ 
ശിക്ഷ സ്വീകരിക്കുക, നിങ്ങള്‍ ജീവിക്കുകയും 
ചെയ്യും. ഈ യെരുശലേം നഗരത്തിനു വിനാശം 
വരുത്താന്‍ നിങ്ങള്‍ കാരണമാകേണ്ടതില്ല. 






































747 


18അവര്‍ പ്രവാചകരാണെങ്കില്‍, അവര്‍ക്ക്‌ 
യഹോവയില്‍ നിന്നുള്ള സന്ദേശമുണ്ടെങ്കില്‍ 
അവര്‍ പ്രാര്‍ത്ഥിക്കട്ടെ. യഹോവയുടെ ആലയ 


യിരെമ്യാവ്‌ 27:18-28:14 


ഞാന്‍ തിരികെ കൊണ്ടുവരും.-യഹോവയില്‍ 
നിന്നുള്ള സന്ദേശമാകുന്നു ഇത്‌- “അങ്ങനെ, 
ബാബിലോണ്‍രാജാവ്‌ യെഹുദക്കാരുടെ ചുമ 





ത്തില്‍ ഇപ്പോഴുമുള്ള സാധനങ്ങളെപ്പറ്റി അവര്‍ 
പ്രാര്‍ത്ഥിക്കട്ടെ. രാജകൊട്ടാരത്തില്‍ ഇപ്പോഴു 
മുള്ള സാധനങ്ങളെപ്പറ്റി അവര്‍ പ്രാര്‍ത്ഥിക്കട്ടെ. 
യെരൂശലേമില്‍ ഇപ്പോഴുമുള്ള വസ്തുക്കളെ 
പ്പറ്റി അവര്‍ പ്രാര്‍ത്ഥിക്കട്ടെ. അവയെല്ലാം 
ബാബിലോണിലേക്കു കൊണ്ടുപോകപ്പെടാതി 
രിക്കാന്‍ ആ പ്രവാചകര്‍ പ്രാര്‍ത്ഥിക്കട്ടെ.” 
9യെരുശലേമില്‍ ഇപ്പോഴും അവശേഷി 
ക്കുന്ന ആ സാധനങ്ങളെപ്ഛറ്റി സര്‍വ്വശക്തനായ 
യഹോവ ഇതു പറയുന്നു. ആലയത്തില്‍ തൂണു 
കള്‍, വെങ്കലക്കടല്‍, നീക്കാവുന്ന പീഠങ്ങള്‍, 
മറ്റു വസ്തുക്കള്‍ എന്നിവയെല്ലാമുണ്ട്‌. ബാബി 
ലോണിലെ രാജാവായ നെബുഖദ്നേസര്‍ 
അതെല്ലാം യെരൂശലേമില്‍ ഉപേക്ഷിച്ചു. 2 യെ 
ഹൂദയിലെ രാജാവായ യെഹോയാക്കീമിനെ 
തടവുകാരനായി കൊണ്ടുപോകുന്ന സമയത്ത്‌ 
നെബുഖദ്നേസര്‍ അതൊന്നും എടുത്തിരു 
ന്നില്ല. യെഹോയാക്കീംരാജാവിനന്‍െറ പുത്രനാ 
യിരുന്നു യെഹോയാഖിീന്‍. യെഹൂദയിലും 
യെരൂശലേമിലുമുള്ള മറ്റു പ്രമാണിമാരെയും 
നെബൂഖദ്നേസര്‍ കൊണ്ടുപോയി. യഹോവ 
യുടെ ആലയത്തിലും രാജകൊട്ടാരത്തിലും യെ 
രൂശലേമിലും അവശേഷിക്കുന്ന വസ്തുക്കളെ 
പ്പറ്റി യിസ്രായേല്‍ജനതയുടെ ദൈവമായ സര്‍ 
വൃശക്തനായ യഹോവ ഇങ്ങനെ പറയുന്നു: 
“ആ സകലവസ്തുക്കളും ബാബിലോണി 
ലേക്കു കൊണ്ടുപോകപ്പെടും. 2ഞാനവയെ 
വീണ്ടെടുക്കുന്ന സമയം അവ ബാബിലോണി 
ലേക്കു കൊണ്ടുപോകപ്പെടും.” യഹോവയില്‍ 
നിന്നുള്ള സന്ദേശമാണിത്- “അനന്തരം ഞാന്‍ 
അതെല്ലാം തിരികെ കൊണ്ടുവരും. ആ സാധ 
നങ്ങള്‍ ഞാന്‍ തിരികെ ഈ സ്ഥലത്തുവയ്ക്കു 


കയും ചെയ്യും.” 
7 സിദെക്കീയാവ്‌ യെഹൂദയിലെ രാജാവാ 
യതി നാലാംവര്‍ഷത്തിനന്‍െറെ 
അഞ്ചാം മാസം പ്രവാചകനായ ഹനന്യാവ്‌ 
എന്നോടു സംസാരിച്ചു. അസ്സൂര്‍ എന്നുപേരായ 
ഒരാളുടെ പുത്രനായിരുന്നു ഹനന്യാവ്‌. 
ഗിബെയോന്‍ പട്ടണക്കാരനായിരുന്നു അയാള്‍. 
എന്നോടു സംസാരിക്കുമ്പോള്‍ ഹനന്യാവ്‌ 
യഹോവയുടെ ആലയത്തിലായിരുന്നു. പുരോ 
ഹിതന്മാരും മറ്റു ജനങ്ങളും അവിടെയുണ്ടാ 
യിരുന്നു. ഹനന്യാവു പറഞ്ഞത്‌ ഇതായിരുന്നു: 
2“സര്‍വ്വശക്തനായ യഹോവ, യിസ്രായേലി 
ന്‍െറ ദൈവം, പറയുന്നു: “യെഹൂദക്കാരുടെമേല്‍ 
ബാബിലോണ്‍രാജാവ്‌ വച്ച നുകം ഞാന്‍ തകര്‍ 
ക്കും. 3രണ്ടു വര്‍ഷം കഴിയുന്നതിനു മുമ്പേ 
ബാബിലോണ്‍രാജാവായ നെബൂഖദ്നേസര്‍ 
യഹോവയുടെ ആലയത്തില്‍നിന്നു കൊണ്ടു 
പോയ സാധനങ്ങള്‍ ഞാന്‍ തിരിച്ചു കൊണ്ടു 
വരും. നെബൂഖദ്നേസര്‍ ആ സാധനങ്ങള്‍ 
ബാബിലോണിലേക്കു കൊണ്ടുപോയിരുന്നു 
എന്നാല്‍ ഞാന്‍ ആ സാധനങ്ങള്‍ ഇവിടെ 
യെരൂശലേമിലേക്കു കൊണ്ടുവരും. യെഹുദയി 
ലെരാജാവായ യെഹോയാഖീനെയും ഞാന്‍ 
ഈ സ്ഥലത്തേക്കു തിരികെ കൊണ്ടുവരും. 
യെഹോയാക്കീമിനന്‍െറെ പുത്രനാകുന്നു യെഹോ 
യാഖീന്‍. നെബൂഖദ്നേസര്‍ ബാബിലോണി 
ലേക്ക്‌ ഓടിച്ചുവിട്ട സകലയെഹുദക്കാരെയും 





























വ്യാജപ്രവാചകനായ ഹനന്യാവ്‌ 




















ലില്‍ വച്ചിരുന്ന നുകം ഞാന്‍ തകര്‍ക്കും!” 
അനന്തരം യിരെമ്യാപ്രവാചകന്‍ ഹനന്യാ 
പ്രവാചകനു മറുപടി നല്‍കി. അവര്‍ യഹോ 
വയുടെ ആലയത്തില്‍ നില്‍ക്കുകയായിരുന്നു. 
പുരോഹിതന്മാര്‍ക്കും അവിടെയുണ്ടായിരുന്ന 
സകല ജനങ്ങള്‍ക്കും ആ മറുപടി കേള്‍ക്കാമാ 
യിരുന്നു. യിരെമ്യാവ്‌ ഹനന്യാവിനോടു പറ 
ഞ്ഞു, “ആമേന്‍! യഹോവ സത്യമായും അങ്ങ 
നെ ചെയ്യുമെന്നു ഞാന്‍ പ്രതീക്ഷിക്കുന്നു! നീ 
പ്രസംഗിച്ച സന്ദേശം യഹോവ യാഥാര്‍ത്ഥ്യ 
മാക്കട്ടെ എന്നു ഞാന്‍ ആഗ്രഹിക്കുന്നു. യഹോ 
വയുടെ ആലയത്തിലുണ്ടായിരുന്ന വസ്തു 
ക്കള്‍ യഹോവ ബാബിലോണില്‍നിന്നു തിരി 
കെ കൊണ്ടുവരുമെങ്കില്‍. വീട്ടില്‍നിന്നു തുരത്ത 
പ്പെട്ടവരെയും യഹോവ ഇവിടേക്കു തിരികെ 
കൊണ്ടുവന്നിരുന്നുവെങ്കില്‍. 
പക്ഷേ ഹനന്യാവേ, ഞാന്‍ പറയുന്നതെ 
ന്തെന്നു കേള്‍ക്കുക. നിങ്ങളെല്ലാവരോടുമായി 
ഞാന്‍ പറയുന്നതെന്തെന്നു ശ്രദ്ധിക്കുക. “ഹന 
ന്യാവേ, നീയും ഞാനും പ്രവാചകന്മാരാകുന്ന 
തിനു വളരെ പണ്ടുതന്നെ പ്രവാചകന്മാരുണ്ടാ 
യിരുന്നു. പല രാഷ്ട്രങ്ങള്‍ക്കും മഹാസാമ്രാജ്യ 
ങ്ങള്‍ക്കും യുദ്ധം, വിശപ്പു, മാരകരോഗങ്ങള്‍ 
എന്നിവയുണ്ടാകുമെന്ന്‌ അവര്‍ പ്രസംഗിച്ചി 
രുന്നു. 9എന്നാല്‍ നമുക്കു സമാധാനമുണ്ടാകു 
മെന്നു പ്രസംഗിച്ച പ്രവാചകന്‍ യഥാര്‍ത്ഥ 
പ്രവാചകനാണോ എന്നു പരിശോധിക്കപ്പെ 
ടണം. അവന്‍െറ പ്രവചനം യാഥാര്‍ത്ഥ്യമാ 
യാല്‍ അവന്‍ സത്യമായും യഹോവയാല്‍ 
അയയ്ക്കപ്പെട്ടവനെന്ന്‌ മനുഷ്യര്‍ക്കു കരുതാം.” 
1യിരെമ്യാവ്‌ തന്‍െറ കഴുത്തില്‍ ഒരു നുകം 
ധരിക്കുകയായിരുന്നു. അപ്പോള്‍ ഹനന്യാപ്രവാ 
ചകന്‍ യിരെമ്യാവിന്‍െറ കഴുത്തില്‍നിന്നും ആ 
നുകമെടുത്തു. ആ നുകം ഹനന്യാവ്‌ ഒടിച്ചു. 
1അനന്തരം ഹനന്യാവ്‌ എല്ലാവര്‍ക്കും കേള്‍ക്ക 
ത്തക്ക വിധത്തില്‍ ഉറക്കെ സംസാരിച്ചു. അവന്‍ 
പറഞ്ഞു, “യഹോവ പറയുന്നു: “ഇതേ പോലെ 
ഞാന്‍ ബാബിലോണ്‍രാജാവായ നെബൂഖദ്‌ 
നേസരുടെ നുകവും തകര്‍ക്കും. അവന്‍ ആ 
നുകം ലോകത്തിലെ സകലരാഷ്ട്രങ്ങളുടെയും 
മേല്‍വച്ചു. പക്ഷേ രണ്ടു വര്‍ഷം കഴിയുമ്മുമ്പു 
തന്നെ ആ നുകം ഞാന്‍ തകര്‍ക്കും.” 
ഹനന്യാവ്‌ അതു പറഞ്ഞുതീര്‍ന്നപ്പോള്‍ 
യിരെമ്യാവ്‌ ആലയം വിട്ടുപോയി. 
12അനന്തരം യഹോവയില്‍നിന്നുള്ള സന്ദേ 
ശം യിരെമ്യാവിനു ലഭിച്ചു. ഹനന്യാവ്‌ യിരെ 
മ്ാവിന്‍െറ കഴുത്തില്‍നിന്നും നുകം എടുത്ത്‌ 
ഒടിച്ചതിനുശേഷമാണതു സംഭവിച്ചത്‌. 13യ 
ഹോവ യിരെമ്യാവിനോടു പറഞ്ഞു, “ചെന്ന്‌ 
ഹനന്യാവിനോടു പറയുക, “യഹോവ പറയു 
ന്നത്‌ ഇതാകുന്നു: നീയൊരു തടിനുകം മുറിച്ചി 
രിക്കുന്നു. എന്നാല്‍ ആ തടിനുകത്തിനു പകരം 
ഞാനൊരു ഇരുമ്പുനുകം ഉണ്ടാക്കും.” 4സര്‍വ്വ 
ശക്തനായ യഹോവ, യിസ്രായേലിന്‍റെ 
ദൈവം പറയുന്നു: “ഈ രാഷ്ട്രങ്ങളുടെയെ 
ല്ലാംമേല്‍ ഞാനൊരു ഇരുമ്പുനുകം വയ്ക്കും. 
അവര്‍ ബാബിലോണ്‍രാജാവായ നെബൂഖദ്‌ 
നേസരിനെ സേവിക്കുന്നതിനാണു ഞാനതു 
ചെയ്യുക. അവര്‍ അവന്‍ അടിമകളാകുകയും 
ചെയ്യും. കാട്ടുമൃഗങ്ങള്‍ക്കുമേല്‍ പോലും ഞാന്‍ 
നെബൂഖദ്നേസരിനു നിയന്ത്രണം നല്‍കും.” 




















യിരെമ്യാവ്‌ 28:15-29:19 748 


15അപ്പോള്‍ യിരെമ്യാപ്രവാചകന്‍ ഹനാന്യാ 10യഹോവ പറയുന്നത്‌ ഇതാകുന്നു: 
പ്രവാചകനോടു പറഞ്ഞു, “നോക്കു ഹനന്യാ “ബാബിലോണ്‍ എഴുപതുകൊലല്ലക്കാലം 
വേ! യഹോവ നിന്നെ അയച്ചില്ല. എന്നാല്‍ ശക്തമായിരിക്കും. ആ കാലത്തിനുശേഷം 
നീ യെഹൂദക്കാരെക്കൊണ്ടു നുണകള്‍ വിശ്വ ഞാന്‍ ബാബിലോണില്‍ വസിക്കുന്ന നിങ്ങ 
സിപ്പിച്ചു. 1അതിനാല്‍ യഹോവ പറയുന്നത്‌ ളുടെയടുത്തേക്കു വരും. നിങ്ങളെ യെരൂശലേ 
ഇതാകുന്നു, “ഹനന്യാവേ, വൈകാതെ തന്നെ മിലേക്കു തിരികെ കൊണ്ടുവരുമെന്നു 
ഞാന്‍ നിന്നെ ഈ ലോകത്തു നിന്നെടുക്കും. ചെയ്ത വാഗ്ദാനം ഞാന്‍ പാലിക്കും. 
ഈ വര്‍ഷം നീ മരിക്കും. എന്തെന്നാല്‍ നീ 1എനിക്ക്‌ നിങ്ങളെപ്പറ്റിയുള്ള ചില പദ്ധ 
ജനങ്ങളെ യഹോവക്കെതിരെ തിരിയാന്‍ പഠി തികള്‍ മൂലമാണ്‌ ഞാനിതു പറയുന്നത്‌.”- 
പ്പിച്ചു.” യഹോവയില്‍ നിന്നുള്ളതാകുന്നു ഈ സന്ദേ 
17അതേവര്‍ഷം ഏഴാംമാസം ഹനന്യാവ്‌ മരി ശം- “എനിക്കു നിങ്ങളെപ്പറ്റി നല്ല പദ്ധതിക 
ക്കുകയും ചെയ്തു. ളുണ്ട്‌. നിങ്ങളെ മുറിപ്പെടുത്താനുള്ളതല്ല 
എന്‍െറ പദ്ധതി. നിങ്ങള്‍ക്കു പ്രതീക്ഷയും 
ബാബിലോണിലെ തട വുകാര്‍ക്കൊരു കത്ത്‌ നല്ല ഭാവിയുമാണ്‌ ഞാന്‍ പദ്ധതിയിടുന്നത്‌. 
റ ബാബിലോണിലെ യെഹൂദരായ പ്രവാ 1അപ്പോള്‍ നിങ്ങള്‍ എന്‍െറ നാമം വിളിക്കും. 
സികള്‍ക്ക്‌ യിരെമ്യാവ്‌ ഒരു കത്തയച്ചു. നിങ്ങള്‍ എന്‍െറയടുത്തേക്കു വരികയും എ 
മൂപ്പന്മാര്‍(നേതാക്കള്‍)ക്കും പ്രവാചകന്മാര്‍ക്കും ന്നോടു പ്രാര്‍ത്ഥിക്കുകയും ചെയ്യും. ഞാന്‍ 
ബാബിലോണില്‍ വസിക്കുന്ന സകലജനങ്ങ അതു ശ്രദ്ധിക്കുകയും ചെയ്യും. 13നിങ്ങള്‍ 
ള്‍ക്കുമായാണ്‌ ആ കത്ത്‌ അയച്ചത്‌. ഇവരെയൊ എന്നെ തെരയും. പൂര്‍ണ്ണമനസ്സോടെ തെര 
ക്കെയാണ്‌ നെബൂഖദ്നേസര്‍ യെരൂശലേമില്‍ ഞ്ഞാല്‍ നിങ്ങള്‍ എന്നെ കണ്ടെത്തും. 
നിന്നും ബാബിലോണിലേക്കു കൊണ്ടുപോ 14എന്നെ കണ്ടെത്താന്‍ ഞാന്‍ നിങ്ങളെ അനു 
യത്‌. 2(യെഹോയാഖീന്‍രാജാവ്‌, രാജമാതാവ്‌, വദിക്കും.” യഹോവയില്‍ നിന്നുള്ളതാകുന്നു 
ഉദ്യോഗസ്ഥന്മാര്‍, യെരുശലേം യെഹൂദാ എന്നി ഈ സന്ദേശം-നിങ്ങളെ ഞാന്‍ തടവില്‍ 
വിടങ്ങളിലെ നേതാക്കള്‍, മരപ്പണിക്കാര്‍, കൊ നിന്നു തിരികെ കൊണ്ടുവരും. നിങ്ങളെ 
ല്ലന്മാര്‍ എന്നിവര്‍ യെരൂശലേമിലേക്കു കൊണ്ടു ഞാന്‍ ഇവിടെനിന്നും ഓടിച്ചു വിട്ടതാണ്‌. 
പോകപ്പെടുതിനു ശേഷമാണ്‌ ഈ കത്തയയ്ക്ക പക്ഷേ ഞാനയച്ച സകലരാജ്യങ്ങളില്‍ 
തി എലാസയെയും ഗെമര്യാവിനെയും നിന്നും സ്ഥലങ്ങളില്‍നിന്നും നിങ്ങളെ ഞാന്‍ 
സിദെക്കീയാവ്‌ നെബൂഖദ്നേസര്‍ രാജാവി ഒരുമിച്ചു കൂട്ടും.”-യഹോവയില്‍ നിന്നുള്ളതാ 
ന്‍െറയടുത്തേക്കയച്ചു. യെഹൂദയിലെ രാജാവാ കുന്നു ഈ സന്ദേശം-*“നിങ്ങളെ ഞാന്‍ ഈ 
യിരുന്നു സിദെക്കീയാവ്‌. ശാഫാനന്‍െറെ പുത്ര സ്ഥലത്തേക്കു തിരികെ കൊണ്ടു വരികയും 
നായിരുന്നു എലാസാ. ഗെമര്യാവ്‌ ഹില്‍ക്കീയാ ചെയ്യും.” 
വിന്‍റെ പുത്രനും. യിരെമ്യാവ്‌ ആ കത്ത്‌ 15“പക്ഷേ യഹോവ നമുക്ക്‌ ബാബിലോ 
ബാബിലോണിലേക്കു കൊണ്ടുപോകാന്‍ അവ ണില്‍ പ്രവാചകരെ തന്നിരിക്കുന്നു” എന്നു 
രെ ഏല്ലിച്ചു. കത്തില്‍ ഇങ്ങനെയാണു പറഞ്ഞി നിങ്ങള്‍ പറഞ്ഞേക്കാം. 1പക്ഷേ യഹോവ, 
രുന്നത്‌: ബാബിലോണിലേക്കു പിടിച്ചുകൊണ്ടുപോ 
സര്‍വ്വശക്തനായ യഹോവ, യിസ്രായേല്‍ കപ്പെടാത്ത നിങ്ങളുടെ ബന്ധുക്കളെപ്പറ്റി 
ജനതയുടെ ദൈവം, താന്‍ യെരുശലേമില്‍ ഇക്കാര്യങ്ങള്‍ പറയുന്നു. ദാവീദിന്‍െറ സിം 
നിന്നും ബാബിലോണിലേക്കു തടവുകാരായി ഹാസനത്തില്‍ ഇപ്പോള്‍ ഇരിക്കുന്ന രാജാവി 
അയച്ചവരോടു ഇങ്ങനെ പറയുന്നു: 5“വസതി നെല്ലറ്റിയും യെരൂശലേംനഗരത്തില്‍ ഇപ്പോ 
കള്‍ പണിയുകയും അവയില്‍ താമസിക്കുക ഴും അവശേഷിക്കുന്ന ജനങ്ങളെപ്പറ്റിയുമാണ്‌ 
യും ചെയ്യുക. ആ ദേശത്തു വാസമുറപ്പിക്കുക. ഞാന്‍ പറയുന്നത്‌. 17സര്‍വ്വശക്തനായ യ 
പൂന്തോപ്പുകള്‍ നട്ടുപിടിപ്പിക്കുകയും നിങ്ങള്‍ ഹോവ പറയുന്നു: “യെരൂശലേമില്‍ ഇപ്പോ 
വളര്‍ത്തിയ ഭക്ഷണം തിന്നുകയും ചെയ്യുക. ഴുള്ളവര്‍ക്കെതിരെ ഞാന്‍ ഉടന്‍ തന്നെ വാള്‍, 
വിവാഹം കഴിച്ച്‌ പുത്രന്മാരും പുത്രിമാരും വിശപ്പ്‌, മാരകരോഗങ്ങള്‍ എന്നിവ അയ്ക്കു 
ഉണ്ടാകട്ടെ. പുത്രന്മാര്‍ക്കു ഭാര്യമാരെ കണ്ടെ ന്നതാണ്‌. അവരെ ഞാന്‍ തിന്നാന്‍ കൊള്ളാ 
ത്തുക. നിങ്ങളുടെ പുത്രിമാരെയും വിവാഹി ത്തത്ര ചീഞ്ഞ അത്തിപ്പഴം പോലെയാക്കു 
തരാക്കുക. അവര്‍ക്കും അനേകംപുത്രന്മാരും കയും ചെയ്യും. 18യെരുശലേമില്‍ ഇപ്പോഴു 
പുത്രിമാരുമുണ്ടാകുന്നതിന്‌ അങ്ങനെ ചെയ്യുക. ഭ്ളവരെ ഞാന്‍ വാളുകൊണ്ടും വിശപ്പുകൊ 
അനേകം കുട്ടികളുമായി ബാബിലോണില്‍ വള ണ്ടും മാരകരോഗങ്ങള്‍ കൊണ്ടും ഓടിക്കും. 
രുക. എണ്ണത്തില്‍ കുറവാകാതിരിക്കുക. "ഞാന്‍ അവര്‍ക്കു സംഭവിച്ചതു കണ്ട്‌ ഭൂമിയിലെ 
നിങ്ങളെ അയച്ചനഗരത്തിനായി നല്ല കാര്യ മറ്റെല്ലാരാജ്യങ്ങളും ഭയപ്പെടുന്നതിനാണ്‌ 
ങ്ങള്‍ ചെയ്യുക. നിങ്ങള്‍ വസിക്കുന്ന നഗരത്തി ഞാനങ്ങനെ ചെയ്യുന്നത്‌. അവര്‍ നശിപ്പി 
നായി യഹോവയോടു പ്രാര്‍ത്ഥിക്കുക. എന്തെ ക്കപ്പെടും. സംഭവിച്ച കാര്യങ്ങള്‍ കേട്ട അത്ഭു 
ന്നാല്‍ ആ നഗരത്തില്‍ സമാധാനമുണ്ടെങ്കില്‍ തംകൊണ്ട്‌ ആളുകള്‍ ചൂളം വിളിച്ചു പോകും. 
നിങ്ങള്‍ക്കും സമാധാനമുണ്ടാകും.” 8സര്‍വ്വൃശ മനുഷ്യര്‍ക്കു ദോഷങ്ങള്‍ സംഭവിച്ചതിന്‌ 
ക്തനായ യഹോവ, യിസ്രായേല്‍ജനതയുടെ ഉദാഹരണമായി ആളുകള്‍ അവരെ ചുണ്ടി 
ദൈവം പറയുന്നു: “നിങ്ങളുടെ പ്രവാചകന്മാ ക്കാട്ടും. എവിടെയൊക്കെ ഞാനവരെ ഓടി 
രും മായാജാലക്കാരും നിങ്ങളെ വഞ്ചിക്കാനിട ക്കുന്നുവോ അവിടെയൊക്കെ മനുഷ്യര്‍ 
യാക്കരുത്‌. അവരുടെ സ്വപ്നങ്ങളെ ശ്രവിക്ക അവരെ അപമാനിക്കും. 14അതെല്പാം ഞാന്‍ 
രുത്‌. “അവര്‍ നുണകള്‍ പ്രസംഗിക്കുകയാണ്‌. യാഥാര്‍ത്ഥൃയമാക്കും. കാരണം, ആ യെരൂശ 
തങ്ങളുടെ സന്ദേശം എന്നില്‍നിന്നുള്ളതാണെ ലേംകാര്‍ എന്‍െറ സന്ദേശം ചെവിക്കൊണ്ടി 
ന്ന്‌ അവര്‍ പറയുകയും ചെയ്യുന്നു. പക്ഷേ ല്ല.”-യഹോവയില്‍ നിന്നുള്ളതാണ്‌ ഈ 
ഞാന്‍ ആ പ്രവാചകരെ അയച്ചിട്ടില്ല.” യഹോ സന്ദേശം-“എനന്‍െറ സന്ദേശം ഞാന്‍ വീണ്ടും 
വയില്‍നിന്നുള്ളതായിരുന്നു ഈ സന്ദേശം. വീണ്ടും അവര്‍ക്കയച്ചു. അവര്‍ക്ക്‌ എന്‍െറ 





















































749 


സന്ദേശം നല്‍കാന്‍ ഞാന്‍ എന്റെറ ദാസന്മാ 
രായ പ്രവാചകരെ ഉപയോഗിച്ചു. പക്ഷേ 
അവര്‍ ശ്രദ്ധിച്ചില്ല.” യഹോവയില്‍ നിന്നുള്ള 


യിരെമ്യാവ്‌ 29:20-30:7 


ടാത്തത്‌? 28യിരെമ്യാവ്‌ ബാബിലോണിലുള്ള 
ഞങ്ങള്‍ക്ക്‌ ഈ സന്ദേശമയച്ചിരുന്നു: “ബാബി 
ലോണിലുള്ള നിങ്ങള്‍ വളരെക്കാലത്തേക്ക്‌ 











താകുന്നു ഈ സന്ദേശം 20“പ്രവാസികളായു 
ള്ളോരേ, നിങ്ങളെ ഞാന്‍ യെരുശലേമില്‍ 
നിന്നും ബാബിലോണിലേക്ക്‌ ഓടിച്ചു വിട്ടു. 
അതിനാല്‍ യഹോവയുടെ സന്ദേശം ചെവി 
ക്കൊള്ളുക.” 

2യസേയാവിന്‍െറ പുത്രന്‍ സിദെക്കീയാ 
വിന്‍െറയും കോലായാവിന്‍െറയും പുത്ര 
നായ ആഹാബിനെച്ലറ്റിയും സര്‍വ്വശക്ത 
നായ യഹോവ ഇപ്രകാരം പറയുന്നു: “ഈ 
രണ്ടുപേരും നിങ്ങളോടു നുണ പ്രസംഗിക്കു 
കയാണ്‌. അവരുടെ സന്ദേശം എന്നില്‍നി 
ന്നുള്ളതാണെന്നവര്‍ പറഞ്ഞിരിക്കുന്നു. 
പക്ഷേ അവര്‍ നുണ പറയുകയാണ്‌. ആ 
രണ്ടു പ്രവാചകരെയും ഞാന്‍ ബാബിലോ 
ണിലെ രാജാവായ നെബൂഖദ്നേസരിനു 
നല്‍കും. നെബൂഖദ്നേസര്‍ അവരിരുവ 
രെയും ബാബിലോണില്‍ തടവുകാരായി 
നിങ്ങളുടെമുമ്പില്‍ വച്ചു വധിക്കുകയും 
ചെയ്യും. 22അന്യര്‍ക്കുണ്ടാകുന്ന ദോഷാനുഭവ 
ങ്ങളെപ്പറ്റിയുള്ള ഉദാഹരണത്തിന്‌ സകല 
യെഹുദത്തടവുകാരും അവരെ ചൂണ്ടിക്കാട്ടും. 
ആ തടവുകര്‍ പറയും: “യഹോവ നിങ്ങളെ 
സിദെക്കീയാവിനെയും ആഹാബിനെയും 
പോലെ കരുതട്ടെ. ബാബിലോണ്‍രാജാവ്‌ 
അവരിരുവരെയും ചുട്ടുകൊന്നു!” ക്യിന്ധ്രാ 
യേലുകാര്‍ക്കിടയില്‍ തിന്മകള്‍ ചെയ്തത്‌ 
ആ രണ്ടു പ്രവാചകന്മാരാണ്‌. അയല്‍ക്കാ 
രനന്‍െറ ഭാര്യയുമായി അവര്‍ വ്യഭിചാര 
പാപം ചെയ്തു. അവര്‍ നുണ പറയുകയും 
ആ നുണകള്‍ യഹോവയായ എന്‍െറ സന്ദേ 
ശമാണെന്നു പറയുകയും ചെയ്തു. അക്കാ 
രൃങ്ങള്‍ ചെയ്യാന്‍ ഞാന്‍ അവരോടാവശ്യ 
പ്പെട്ടിട്ടില്ല. അവരെന്താണു ചെയ്തതെന്ന്‌ 
എനിക്കറിയാം ഞാനൊരു സാക്ഷിയാണ്‌.” 
യഹോവയില്‍നിന്നുള്ള സന്ദേശമാകുന്നു 


ഇത്‌. 

















ശെമയ്യാവിനുള്ള ദൈവ 

ത്തിന്‍െറ സന്ദേശം 
24ശെമയ്യാവിനും ഒരു സന്ദേശം നല്‍കുക. 
നെഹെലാംകൂടുംബക്കാരനാണ്‌ ശെമയ്യാവ്‌. 
2സര്‍വൃശക്തനായ യഹോവ, യിസ്രായേലി 








അവിടെയായിരിക്കും. അതിനാല്‍ അവിടെ 
വീടു പണിത്‌ വാസമുറപ്പിക്കുക. ഫലവൃക്ഷ 
ങ്ങള്‍ നട്ടുവളര്‍ത്തി അതില്‍നിന്നും കിട്ടുന്നതു 
തിന്നുക.” 

29പുരോഹിതനായ സെഫന്യാവ്‌ ആ കത്ത്‌ 
പ്രവാചകനായ യിരെമ്യാവിന്‌ വായിച്ചുകൊ 
ടുത്തു. %അപ്പോള്‍ യഹോവയില്‍ നിന്നുള്ള 
സന്ദേശം യിരെമ്യാവിനു ലഭിച്ചു: 31“യിരെ 
മ്യാവേ, ബാബിലോണിലെ സകലതടവുകാ 
ര്‍ക്കും ഈ സന്ദേശമയയ്ക്കുക: “നെഹെലാം 
കുടുംബക്കാരനായ ശെമയ്യാവിനെപ്പറ്റി യഹോ 
വ പറയുന്നത്‌ ഇതാകുന്നു: ശെമയ്യാവ്‌ നിങ്ങ 
ളോടു പ്രസംഗിച്ചു. പക്ഷേ അവനെ ഞാന 
യച്ചതല്പ. ശെമയ്യാവ്‌ നിങ്ങളെക്കൊണ്ട്‌ ഒരു 
നുണ വിശ്വസിപ്പിക്കുകയായിരുന്നു. 3ശെമ 
യാവ്‌ അങ്ങനെ ചെയ്തതിനാല്‍ യഹോവ 
പറയുന്നത്‌ ഇപ്രകാരമാകുന്നു: നെഹെലാമി 
ന്‍െറ കുടുംബക്കാരായ ശെമയ്യാവിനെ ഞാന്‍ 
ഉടനെ ശിക്ഷിക്കും. അവന്‍െറ കുടുംബത്തെ 
ഞാന്‍ നിശേഷം നശിപ്പിക്കും. എന്‍െറ ജനത്തി 
നായി ഞാന്‍ ചെയ്യുന്ന നന്മകളൊന്നും അവന്‍ 
പങ്കിടാനാകില്ല.”-യഹോവയില്‍നിന്നുള്ള സ 
ന്ദേശമാകുന്നു ഇത്‌-““ജനങ്ങളെ യഹോവയ്ക്കെ 
തിരെ തിരിയാന്‍ പഠിപ്പിച്ചതിനാല്‍ ശെമയ്യാ 
വിനെ ഞാന്‍ ശിക്ഷിക്കും.” 








പ്രതീക്ഷയുടെ വാഗ്ദാനങ്ങള്‍ 

യിരെമ്യാവിന്‌ യഹോവയില്‍നിന്നും 
3 ലഭിച്ച സന്ദേശം ഇതാകുന്നു: 2യിസ്രായേ 
ല്‍ജനതയുടെ ദൈവമാകുന്ന യഹോവ പറ 
ഞ്ഞു: “നിന്നോടു ഞാന്‍ പറഞ്ഞ വാക്കുകള്‍ 
യിരെമ്യാവേ, നീ ഒരു പുസ്തകത്തില്‍ എഴുതി 
വയ്ക്കുക. ഈ പുസ്തകം നിനക്കായി എഴു 
തുക. യഹോവയില്‍നിന്നുള്ള സന്ദേശമാണി 
ത്‌% “ഇങ്ങനെ ചെയ്യുക, എന്തെന്നാല്‍ “ഞാന്‍ 
എന്‍െറ ജനതയായ യിസ്രായേലുകാരെയും 
യെഹൂദക്കാരെയും പ്രവാസത്തില്‍നിന്നും 
തിരികെ കൊണ്ടുവരുന്നകാലം വരും.” യഹോ 
വയില്‍ നിന്നുള്ളതാണ്‌ ഈ സന്ദേശം. “ആ 
ജനത്തെ ഞാ൯ അവരുടെ പൂര്‍വ്വികര്‍ക്കു ഞാന്‍ 
നല്‍കിയ ദേശത്തു ഞാന്‍ തിരികെ കൊണ്ടു 
വരും. അപ്പോള്‍ എന്റെറ ജനത വീണ്ടും ആ 














ന്‍െറ ദൈവം പറയുന്നു: “ശെമയ്യാവേ, യെരൂശ 
ലേമിലെ സകല ജനങ്ങള്‍ക്കും നീ കത്തയച്ചു. 
മയസേയാവിന്‍െറ പുത്രനായ സെഫന്യാവ്‌ 
എന്ന പുരോഹിതനും നീ കത്തുകളയച്ചു. സക 
ല പുരോഹിതന്മാര്‍ക്കും നീ കത്തുകളയച്ചു. 
ആ കത്തുകള്‍ നീ നിന്‍െറ സ്വന്തം നാമത്തി 
ലാണ്‌, യഹോവയുടെ അധികാരത്തിലല്ല 
അയച്ചത്‌. 24ശെമയ്യാവേ, സെഫന്യാവിനുള്ള 
കത്തില്‍ നീ പറഞ്ഞത്‌ ഇതാകുന്നു: “സെഫ 
ന്യാവേ, യെഹോയാദയുടെ സ്ഥാനത്ത്‌ യഹോ 
വ നിന്നെ പുരോഹിതനാക്കിയിരിക്കുന്നു. നീ 
യഹോവയുടെ ആലയത്തിനന്‍െറെ ചുമതലക്കാര 
നാകേണ്ടവനാകുന്നു. പ്രവാചകനെപ്പോലെ 
അഭിനയിക്കുന്ന ഏതു ഉന്മാദക്കാരനെയും നീ 
ബന്ധിക്കണം. അയാളുടെ കാലുകള്‍ വലിയ 
തടിക്കട്ടകള്‍ക്കിടയിലിടുകയും കഴുത്തില്‍ ഇരു 
മ്പുവളയമിടുകയും വേണം. 27ഇപ്പ്പോള്‍ യിരെ 
മ്യാവ്‌ ഒരു പ്രവാചകനെപ്പോലെ നടിക്കുക 
യാണ്‌. പിന്നെ നീയെന്താണ്‌ അവനെ പിടികൂ 








സ്ഥലത്തിന്‍െറ ഉടമസ്ഥരാകും.” 

തന്‍െറ ജനതയായ യിസ്രായേലൂുകാരെയും 
യെഹൂദക്കാരെയും പറ്റിയുള്ള സന്ദേശം 
യഹോവ പറഞ്ഞു. “ഇതാണു യഹോവ പറ 
ഞ്ഞത്‌: 

“മനുഷ്യര്‍ പേടികൊണ്ടു കരയുന്നതു 
ഞങ്ങള്‍ കേള്‍ക്കുന്നു! മനുഷ്യര്‍ ഭയന്നിരിക്കുന്നു! 
അവിടെ സമാധാനമില്ല! 

ഈ ചോദ്യം ചോദിക്കുകയും പരിഗണിക്കു 
കയും ചെയ്യുക: പുരുഷനു പ്രസവിക്കാനാ 
കുമോ? തീര്‍ച്ചയായുമില്ല! പിന്നെന്താണ്‌ ശക്ത 
നായ എല്ലാ പുരുഷനും പ്രസവവേദനയെ 
ടുക്കുന്ന സ്ത്രീയെപ്പോലെ തന്‍െറ വയറില്‍ 
പിടിക്കുന്നത്‌? എന്തുകൊണ്ടാണ്‌ ഓരോരുത്തരു 
ടെയും മുഖം മരിച്ചവന്‍േറതുപോലെ വെളുത്ത 
താകുന്നത്‌? എന്തുകൊണ്ടെന്നാല്‍ പുരുഷന്മാര്‍ 
വളരെ ഭയന്നിരിക്കുന്നു. 

ഇതു യാക്കോബിനു വളരെ പ്രധാനപ്പെ 
ട്ടൊരുദിനമാണ്‌. മഹാദുരിതത്തിന്‍െറ സമയ 


യിരെമ്യാവ്‌ 30:8-31:4 


മാണിത്‌. ഇതുപോലെ മറ്റൊരു സമയം ഒരിക്കലു 
മുണ്ടാകില്ല. പക്ഷേ യാക്കോബ്‌ രക്ഷിക്കപ്പെടും. 

8ആ സമയത്ത്‌”-സര്‍വ്വശക്തനായ യഹോവ 
യില്‍ നിന്നുള്ള സന്ദേശമാണിത്- “ഞാന്‍ 
യിസ്രായേല്‍ജനതയുടെയും യെഹൂദക്കാരുടെ 
യും കഴുത്തിലെ നുകം തകര്‍ക്കും. നിങ്ങളെ 
ചുറ്റുന്ന കയറും ഞാന്‍ പൊട്ടിക്കും. വിദേശി 
കള്‍ ഇനിയൊരിക്കലും എന്‍െറ ജനത്തെ അടി 
മകളാക്കയില്ല. $*യിസ്രായേലുകാരും യെഹൂദ 
ക്കാരും വിദേശരാജ്യങ്ങളെ സേവിക്കയില്ല. ഇല്ല! 
അവര്‍ തങ്ങളുടെ ദൈവമാകുന്ന യഹോവയെ 
സേവിക്കും. തങ്ങളുടെ രാജാവായ ദാവീദിനെ 
യും അവര്‍ സേവിക്കും. ആ രാജാവിനെ ഞാന 
വര്‍ക്കായി അയയ്ക്കും. 

10“അതിനാല്‍, എന്‍െറ ദാസനായ യാക്കോ 
ബേ, ഭയപ്പെടേണ്ട!” യഹോവയില്‍ നിന്നുള്ള 
താണ്‌ ഈ സന്ദേശം. “യിസ്രായേലേ, ഭയപ്പെ 
ടേണ്ട. നിന്നെ ഞാന്‍ ആ വിദൂരദേശത്തുനിന്നും 
രക്ഷിക്കും. ആ വിദൂരദേശത്തു തടവുകാരാണു 
നിങ്ങള്‍. പക്ഷേ നിന്‍റെ പിന്‍ഗാമികളെ 
ഞാന്‍ രക്ഷിക്കും. അവരെ ഞാ൯ ആ ദേശത്തു 
നിന്നും തിരികെ കൊണ്ടുവരും. യാക്കോബിനു 
വീണ്ടും സമാധാനമുണ്ടാക്കും. ജനം യാക്കോ 
ബിനെ ഇനി ശല്യപ്പെടുത്തുകയില്പ. എന്‍െറ 
ജനത്തെ പേടിപ്പിക്കാന്‍ ശത്രുവുണ്ടാകയില്ല. 

വയിസ്രായേലിലെയും യെഹൂദയിലെയും 
ജനമേ ഞാന്‍ നിങ്ങളോടൊപ്പമുണ്ട്‌.” യഹോവ 
യില്‍നി ന്നുള്ള സന്ദേശമാകുന്നു ഇത്‌. “നിങ്ങളെ 
ഞാന്‍ രക്ഷിക്കുകയും ചെയ്യും. നിങ്ങളെ ഞാന്‍ 
ആ രാഷ്ട്രങ്ങളിലേക്കയച്ചു. പക്ഷേ ആ രാഷ്ട്ര 
ങ്ങളെ ഞാന്‍ പൂര്‍ണ്ണമായും നശിപ്പിക്കും. ഇതു 
സത്യമാകുന്നു, ആ രാഷ്ട്രങ്ങളെ ഞാന്‍ തക 
ര്‍ക്കും, പക്ഷേ നിങ്ങളെ ഞാന്‍ നശിപ്പിക്കയില്ല. 
നിങ്ങട്രളുടെ പ്രവൃത്തികള്‍ക്കു നിങ്ങള്‍ ശിക്ഷി 
ക്കപ്പെടേണ്ടതാണ്‌. പക്ഷേ നിങ്ങളെ ഞാന്‍ 
നന്നായി അച്ചടക്കമുള്ളവരാക്കും.” 

12യഹോവ പറയുന്നു: “യിന്ധായേലുകാരും 
യെഹൂദക്കാരുമായ നിങ്ങള്‍ക്കു ഭേദമാകാത്ത 
ഒരു മുറിവുണ്ട്‌. ഭേദമാകാത്ത പരിക്ക്‌ നിങ്ങള്‍ 
ക്കുണ്ട്‌. 

3നിങ്ങളുടെ വടുക്കള്‍ ശുശ്രൂഷിക്കാന്‍ ഒരാ 
ളുമില്ല. നിങ്ങള്‍ക്കു ഭേദമാകില്ല. 

14നിങ്ങള്‍ നിരവധിരാഷ്ട്രങ്ങളുമായി സന 
ഹൃദത്തിലായി. പക്ഷേ ആ രാഷ്ട്രങ്ങള്‍ നിങ്ങ 
ളെ ഗനനിക്കുന്നതേയില്ല. നിങ്ങളുടെ “സുഹൃത്തു 
ക്കള്‍” നിങ്ങളെ മറന്നിരിക്കുന്നു. ശത്രുവിനെ 
യെന്നപോലെ നിങ്ങളെ ഞാന്‍ മുറിവേല്ലിച്ചു. 
നിങ്ങളെ ഞാന്‍ വല്ലാതെ ശിക്ഷിച്ചു. നിങ്ങ 
ളുടെ മഹാപരാധം മൂലമാണു ഞാനതു ചെയ്ത 
ത്‌. നിങ്ങളുടെ നിരവധി പാപങ്ങള്‍ മൂലമാണ്‌ 
ഞാനതു ചെയ്തത്‌. 

1ടയിസ്രായേലേ, യെഹൂദയേ എന്തിനാണു 
നിങ്ങള്‍ സ്വന്തം മുറിവിനെപ്പറ്റി നിലവിളി 
ക്കുന്നത്‌? നിങ്ങളുടെ മുറിവുകള്‍ വേദനാകര 
മാണ്‌. അതിനു ശമനവുമില്ല. നിങ്ങളുടെ മഹാ 
പരാധം മൂലം യഹോവയായ ഞാന്‍ ഇക്കാ 
രൃങ്ങള്‍ നിങ്ങളോടു ചെയ്തു. നിങ്ങളുടെ നിര 
വധി പാപങ്ങള്‍ മൂലം ഞാനിതു ചെയ്തു. 

16ആ രാഷ്ട്രങ്ങള്‍ നിങ്ങളെ നശിപ്പിച്ചു, 
പക്ഷേ ഇപ്പോള്‍ അവര്‍ നശിപ്പിക്കപ്പെട്ടിരി 
ക്കുന്നു. യിസ്രായേലേ, യെഹൂദയേ, നിങ്ങളുടെ 
ശത്രുക്കള്‍ തടവുകാരാക്കപ്പെടും. അവര്‍ നിങ്ങ 
ളുടെ സാധനങ്ങളപഹരിച്ചു. പക്ഷേ അന്യര്‍ 
അവരെ കൊള്ളയടിക്കും. അവര്‍ യുദ്ധത്തില്‍ 











750 


നിങ്ങളില്‍ നിന്നപഹരിച്ചു. പക്ഷേ അന്യര്‍ 
യുദ്ധത്തില്‍ അവരില്‍ നിന്നപഹരിക്കും. 

17നിങ്ങളുടെ ആരോഗ്യം ഞാന്‍ തിരികെക്കൊ 
ണ്ടുവരും. നിങ്ങളുടെ മുറിവുകള്‍ ഞാൻ സുഖ 
പ്പെടുത്തുകയും ചെയ്യും.” യഹോവയില്‍നിന്നു 
ള്ളതാണ്‌ ഈ സന്ദേശം. “എന്തുകൊണ്ടെന്നാല്‍ 
നിങ്ങള്‍ ജാതിഭ്രഷ്ടരെന്ന്‌ അന്യര്‍ പറഞ്ഞു. 
“സീയോനെ ആരും ഗനനിക്കുന്നില്ല' എന്നവര്‍ 
പറഞ്ഞു.” 

18യഹോവ പറയുന്നു: “യാക്കോബിന്‍റെ ജന 
മിപ്പോള്‍ തടവിലാണ്‌. പക്ഷേ അവര്‍ തിരിച്ചു 
വരും. യാക്കോബിന്‍റെ ഭവനങ്ങളോട്‌ എനിക്കു 
ദയവുമുണ്ടാകും. തകര്‍ന്ന കെട്ടിടങ്ങളാല്‍ മൂട 
പ്പെട്ട ഒരു മൊട്ടക്കുന്നു മാത്രമാണ്‌ നഗരമി 
പ്പോള്‍. എന്നാല്‍ ആ നഗരം അതിന്‍െറ കുന്നില്‍ 
പുനര്‍നിര്‍മ്മിക്കപ്പെടും. രാജകൊട്ടാരം യഥാ 
സ്ഥാനത്തു വീണ്ടും നിര്‍മ്മിക്കപ്പെടും. 

19ആ സ്ഥലത്തുള്ളവര്‍ വാഴ്ത്ത്‌ പ്പാടും. അവി 
ടമെങ്ങും ചിരിയുടെ ശബ്ദം നിറയും. അവര്‍ക്ക്‌ 
ഞാന്‍ നിരവധി കുഞ്ഞുങ്ങളെ നല്‍കും. യിസ്ധരാ 
യേലും യെഹൂദയും ചെറുതായിരിക്കയില്ല. 
അവര്‍ക്കു ഞാന്‍ മഹത്വം കൊണ്ടുവരും. ആരും 
അവരുടെമേല്‍ കുനിഞ്ഞു നോക്കിയില്ല. 

20യാക്കോബിന്‍െറകുടുംബം പണ്ടത്തെ 
യിസ്രരായേല്‍കൂടുംബം പോലെയാകും. യിസ്ധ്രാ 
യേലിനെയും യെഹുദയെയും ഞാന്‍ ശക്തമാ 
ക്കുകയും അവരെ മുറിവേല്ലിക്കുന്നവരെ ഞാന്‍ 
ശിക്ഷിക്കുകയും ചെയ്യും. 

മഅവരുടെ സ്വന്തം ആളുകളിലൊരുവ൯ 
അവരെ നയിക്കും. ആ ഭരണാധിപന്‍ എന്‍െറ 
ജനത്തില്‍നിന്നും വരും. ഞാനാവശ്യപ്പൊട്ടെ 
ങ്കില്‍ മാത്രമേ ഒരുവന്‍ എന്നോടടുത്തു വരാന്‍ 
പററൂ. അതിനാല്‍ ആ നേതാവിനോടു ഞാ൯ 
എന്‍െറയടുത്തേക്കു വരാന്‍ പറയും. അവന്‍ 
എനന്‍െറയടുത്തെത്തുകയും ചെയ്യും. 

മാനിങ്ങള്‍ എന്‍െറ ജനമായിരിക്കും. ഞാ൯ 
നിങ്ങളുടെ ദൈവവും.” 

23“യഹോവ വളരെ കോപിച്ചിരുന്നു! അവന്‍ 
ജനത്തെ ശിക്ഷിച്ചു. ശിക്ഷ കൊടുങ്കാറ്റുപോ 
ലെ വന്നു. ആ ദുഷ്ടന്മാരുടെ നേര്‍ക്ക്‌ അതൊരു 
ചുഴലിക്കാറ്റുപോലെ വന്നു. 

24താന്‍൯ ചെയ്യാനാലോചിച്ച കാര്യങ്ങള്‍ പൂര്‍ 
ത്തിയാകാതെ യഹോവയുടെ കോപം ശമിക്കു 
കയില്ല. ആ ദിവസം അവസാനിക്കുമ്പോള്‍, 
നിങ്ങള്‍ക്കു മനസ്സിലാകും.” 




















പൂതിയ യിസ്രായേല്‍ 
യഹോവ ഇക്കാര്യങ്ങള്‍ പറഞ്ഞു, “അന്ന്‌ 
3 ഞാന്‍, സകല യിസ്രായേല്‍ഗോത്രങ്ങ 
ളുടെയും ദൈവമായിരിക്കും. അവര്‍ എന്‍െറ 
ജനതയുമായിരിക്കും.” 
യഹോവ പറയുന്നു: “ശത്രുവിന്‍െറ വാളില്‍ 
നിന്നു രക്ഷപ്പെട്ടവര്‍ മരുഭൂമിയില്‍ ആശ്വാസം 
കണ്ടെത്തും. യിസ്രായേല്‍ അവിടെ വിശ്രമം 
തേടി പോകും.” 
3വിദൂരത്തുനിന്നും യഹോവ തന്‍െറ ജനത 
യ്ക്കു പ്രത്യക്ഷനാകും. യഹോവ പറയുന്നു, 
“നിത്യമായി തുടരുന്ന സ്നേഹംകൊണ്ട്‌ ഞാന്‍ 
നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ്‌ 
നിങ്ങളോടു ഞാന്‍ തുടര്‍ന്നും കരുണ കാട്ടിയത്‌. 
യിസ്രായേലേ, എന്‍റെ വധുവേ, നിന്നെ 
ഞാന്‍ വീണ്ടും നിര്‍മ്മിക്കും. നീ വീണ്ടുമൊരു 
രാജ്യമാകും. നീ നിന്‍െറ തംബുരു വീണ്ടും എടു 





751 


ക്കുകയും ആഹ്റാദമുള്ള സകലരോടുമൊപ്പം 
നൃത്തം വയ്ക്കുകയും ചെയ്യും. 

ട്യിസ്രായേലിലെ കര്‍ഷകരേ, നിങ്ങള്‍ മുന്തി 
രിത്തോപ്പുകളില്‍ വീണ്ടും കൃഷിയിറക്കും. ശമ 
ര്യാനഗരത്തിനു ചുറ്റുമുള്ള കുന്നുകളില്‍ 
നിങ്ങള്‍ ആ മുന്തിരിത്തോപ്പുകള്‍ വളര്‍ത്തും. 
ആ മുന്തിരിത്തോപ്പിലെ പഴങ്ങള്‍ കൃഷിക്കാര്‍ 
ഭക്ഷിക്കും. 

കോവല്‍ക്കാര്‍ ഈ സന്ദേശം വിളിച്ചു പറ 
യുന്ന സമയമാകും. “വരൂ, നമുക്ക്‌ നമ്മുടെ 
ദൈവമാകുന്ന യഹോവയെ ആരാധിക്കാന്‍ 
സീയോനിലേക്കു പോകാം!” എഫ്രയീമിലെ 
കുന്നിന്‍പുറത്തുള്ള കാവല്‍ക്കാര്‍പോലും ആ 
സന്ദേശം വിളിച്ചു കൂവും.” 

യഹോവ പറയുന്നു: “ആഹ്ദാദിക്കുകയും 
യാക്കോബിനായി പാടുകയും ചെയ്യുക! 
രാഷ്ട്രങ്ങളില്‍ മഹത്തായ യിസ്രായേലിനായി 
വിളിച്ചുകൂവുക! നിങ്ങള്‍ വാഴ്ത്തിപ്പാടുകയും 
വിളിച്ചു കൂവുകയും ചെയ്യുക. “യഹോവ 
തന്‍െറ ജനതയെ രക്ഷിച്ചു! യിസ്രായേലിന്‍റെ 
രാഷ്ട്രത്തില്‍ നിന്ന്‌ ജീവനോടെ ഉപേക്ഷിക്ക 
പ്പെടുവരെ അവന്‍ രക്ഷിച്ചിരിക്കുന്നു!” 

ഓര്‍മ്മിക്കുക, വടക്കുള്ള ആ രാജ്യത്തുനിന്നും 
യിസ്രായേലിനെ ഞാന്‍ കൊണ്ടുവരും. ഭൂമി 
യിലെ വിദൂരസ്ഥലങ്ങളില്‍നിന്നും യിസന്ധ്രായേ 
ലുകാരെ ഞാന്‍ ഒരുമിച്ചുകൂട്ടും. ജനങ്ങളില്‍ 
ചിലര്‍ അന്ധരും തളര്‍ന്നവരുമായിരിക്കും. സ്ത്രീ 
കളില്‍ ചിലര്‍ ഗര്‍ഭിണികളും പ്രസവിക്കാറായ 
വരുമായിരിക്കും. പക്ഷേ നിരവധിപേര്‍ മടങ്ങി 
വരും. 

9അവര്‍ കരഞ്ഞുകൊണ്ട്‌ മടങ്ങിവരും. പക്ഷേ 
ഞാനവരെ നയിക്കുകയും ആശ്വസിപ്പിക്കു 
കയും ചെയ്യും. അരുവിക്കരകളിലൂടെ അവരെ 
ഞാന്‍ നയിക്കും. അവര്‍ വീഴാതിരിക്കത്തക്ക 
വിധം നല്ല പാതയിലൂടെ അവരെ ഞാന്‍ നയി 
ക്കും. നിങ്ങളെ ഞാ൯ അപ്രകാരം നയിക്കും. 
എന്തെന്നാല്‍ ഞാന്‍ യിസ്രായേലിനന്‍െറ പിതാ 
വാകുന്നു. എഫ്രയീം എന്‍െറ ആദ്യജാതനു 
മാകുന്നു. 

10രാഷ്ട്രങ്ങളേ, യഹോവയില്‍ നിന്നുള്ള ഈ 
സന്ദേശം ശ്രവിക്കുക! കടല്‍ക്കരയിലുള്ള വിദൂ 
രസ്ഥലങ്ങളില്‍ ഈ സന്ദേശമെത്തിക്കുക: “യി 
സ്രായേലുകാരെ ദൈവം ചിതറിച്ചു. പക്ഷേ 
ദൈവം അവരെ ഒരുമിച്ചു തിരികെകൊണ്ടു 
വരും. തന്റെ ആട്ടിന്‍പറ്റത്തെ (ജനത) അവന്‍ 
ഇടയനെപ്പോലെ നോക്കുകയും ചെയ്യും.” 

വയാക്കോബിനെ യഹോവ തിരികെ 
കൊണ്ടുവരും. അവരെക്കാള്‍ ശക്തന്മാരില്‍ 
നിന്ന്‌ യഹോവ അവരെ രക്ഷിക്കുകയും 
ചെയ്യും. 

2യിസ്രായേലുകാര്‍ സീയോന്‍ററ നെറുക 
യിലെത്തുകയും ആഹ്റ്റാദംകൊണ്ട്‌ ആക്രോശി 
ക്കുകയും ചെയ്യും. യഹോവ നല്‍കുന്ന നന്മക 
ളിലുള്ള ആഹ്ദാദംകൊണ്ട്‌ അവരുടെ മുഖം 
തിളങ്ങുകയും ചെയ്യും. യഹോവ അവര്‍ക്ക്‌ 
ധാന്യം, പുതുവീഞ്ഞ്‌, ഒലീവെണ്ണ, ആട്ടിന്‍കുട്ടി, 
പശുക്കള്‍ എന്നിവ നല്‍കും. നിറയെ വെള്ള 
മുള്ള ഒരുദ്യാനം പോലെയായിരിക്കും അവര്‍. 
യിന്രായേലുകാര്‍ക്കു പിന്നെ വലിയ ദുരിത 
ങ്ങളുണ്ടായി രിക്കയില്ല. 

13അപ്പോള്‍ യിസ്രായേല്‍യുവതികള്‍ ആഹ്ൂ്റാ 
ദിച്ചു നൃത്തം ചെയ്യും. യുവാക്കളും വൃദ്ധന്മാരും 
നൃത്തത്തില്‍ ചേരുകയും. അവരുടെ വ്യസന 
ത്തെ ഞാന്‍ ആഹറ്റാദമാക്കി മാറ്റുകയും ചെയ്യും. 


























യിരെമ്യാവ്‌ 31:5-23 


യിസ്രായേലുകാരെ ഞാന്‍ ആശ്വസിപ്പിക്കുക 
യും അവരുടെ വ്യസനത്തെ ഞാന്‍ ആഹറ്റാദമാ 
ക്കി മാറ്റുകയും ചെയ്യും. 

14പൂരോഹിതനു ഞാന്‍ സമൃദ്ധമായി ഭക്ഷ 
ണം നല്‍കും. ഞാന്‍ നല്‍കുന്ന നന്മകളില്‍ 
എന്‍െറ ജനത്തിന്‍െറ മനസ്സ്‌ നിറയുകയും 
അവര്‍ തൃപ്തരാവുകയും ചെയും.” യഹോവ 
യില്‍ നിന്നുള്ളതായിരുന്നു ഈ സന്ദേശം. 

15യഹോവ പറയുന്നു: “രാമയില്‍ ഒരു ശബ്ദം 
കേള്‍ക്കും. അത്‌ അതീവ വ്യസനത്തോടെയുള്ള 
രോദനമായിരിക്കും. റാഹേല്‍ തനെെറ കുഞ്ഞുങ്ങ 
ള്‍ക്കായി കരയുകയായിരിക്കും. തന്‍െറ കൂട്ടി 
കള്‍ മരിച്ചതിനാല്‍ ആശ്വസിപ്പിക്കപ്പെടുന്നത്‌ 
അവള്‍ നിരസിക്കും.” 

1പേക്ഷേ യഹോവ പറയുന്നു: “കരച്ചില്‍ നിര്‍ 
ത്ത്‌! നിന്‍െറ കണ്ണുകളില്‍ കണ്ണീര്‍ നിറയ്ക്കരുത്‌! 
നിന്‍െറ പ്രവൃത്തിക്ക്‌ നിനക്കു പ്രതിഫലം 
കിട്ടും” യഹോവയില്‍ നിന്നുള്ളതാണ്‌ ഈ 
സന്ദേശം. “യിസ്രായേല്‍ജനത ശത്രുവിന്‍െറ 
ദേശത്തുനിന്നും മടങ്ങിവരും. 

17യിസ്രായേലേ, നിനക്കു പ്രതീക്ഷയുണ്ട്‌.” 
യഹോവയില്‍ നിന്നുള്ളതാകുന്നു ഈ സന്ദേശം. 
“നിന്‍െറ കുട്ടികള്‍ സ്വന്തം ദേശത്തേക്കു മടങ്ങി 
വരും. 

18 എഫ്രയീം കരയുന്നതു ഞാന്‍ കേട്ടിരിക്കു 
ന്നു. എഫ്രയീം ഇങ്ങനെ പറയുന്നതു ഞാന്‍ 
കേട്ടു: “യഹോവേ, നീ പരമാര്‍ത്ഥത്തില്‍ 
എന്നെ ശിക്ഷിച്ചു! ഞാനെന്‍റെ പാഠം പഠിക്കു 
കയും ചെയ്തു. പരിശീലിക്കപ്പെടാത്ത ഒരു 
കിടാവിനെപ്പോലെയാണു ഞാന്‍. എന്നെ 
ശിക്ഷിക്കുന്നതു നിര്‍ത്തേണമേ, ഞാന്‍ നിന്നി 
ലേക്കു മടങ്ങി വന്നുകൊള്ളാം. പരമാര്‍ത്ഥമാ 
യും നീയാകുന്നു എന്‍റെ ദൈവമാകുന്ന 
യഹോവ. 

യഹോവേ, ഞാന്‍ നിന്നില്‍ നിന്നകന്ന്‌ 
അലഞ്ഞുതിരിഞ്ഞു. പക്ഷേ ഞാനെന്‍റെ 
ദുഷ്പ്രവൃത്തികളെപ്പറ്റി പഠിച്ചു. അതിനാല്‍ 
ഞാന്‍ മാനസാന്തരപ്പെട്ടു. ഞാന്‍ Se ns 
യിരുന്നപ്പോള്‍ ചെയ്ത മണ്ടത്തരങ്ങളില്‍ 
ലജ്ജിതനും അപമാനിതനുമായി.”” 

2ദൈവം പറയുന്നു, “എഫ്രയീം എന്‍െറ 
പ്രിയപുത്രനെന്നു നിനക്കറിയാം. ആ കുഞ്ഞി 
നെ ഞാന്‍ സ്നേഹിക്കുന്നു. അതെ, ഞാന്‍ 
പലപ്പോഴും എഫ്രയീമിനെ വിമര്‍ശിച്ചിട്ടുണ്ട്‌, 
എങ്കിലും ഇപ്പോഴും ഞാനവനെ്ലറ്റി ചിന്തിക്കു 
ന്നു. ഞാനവനെ വളരെ സ്നേഹിക്കുന്നു. സത്യ 
മായും എനിക്കവനെ ആശ്വസിപ്പിക്കണമെന്നു 
ണ്ട്‌.” യഹോവയില്‍ നിന്നുള്ളതായിരുന്നു ഈ 
സന്ദേശം. 

24“തിന്രായേലുകാരേ, വഴിയിലെ അടയാള 
ങ്ങള്‍ ഉറപ്പിക്കുക. വീട്ടിലേക്കുള്ള വഴി കാണി 
ക്കുന്ന അടയാളങ്ങളുയര്‍ത്തുക. വഴി നിരീക്ഷി 
ക്കുക. നീ വിട്ടുപോകുന്ന വഴികള്‍ ഒഓര്‍മ്മി 
ക്കുക. യിസ്രായേലേ, എന്‍െറ വധൂ, വീട്ടിലേ 
ക്കുവരിക. നിന്‍െറ പട്ടണങ്ങളിലേക്കു മടങ്ങി 
വരിക. 
2അവിശ്വസ്തപുത്രീ, നീയെത്ര കാലം അല 
ഞ്ഞുതിരിയും? നീയെപ്പോഴായിരിക്കും മടങ്ങി 
വരിക?” “ദേശത്ത്‌ യഹോവയെന്തെങ്കിലും 
പുതുതായി സൃഷ്ടിക്കുമ്പോള്‍ ഒരു സ്ത്രീ ഒരു 
പുരുഷനു ചുറ്റുമുണ്ടാകും.” 

2സര്‍വൃശക്തനായ യഹോവ, യിസ്ധ്രായേ 
ലിന്‍െറ ദൈവം പറയുന്നു: “യെഹൂദക്കാര്‍ക്കാ 
യി ഞാന്‍ വീണ്ടും നന്മകള്‍ ചെയ്യും. തടവുകാ 




















യിരെമ്യാവ്‌ 31:24-32:2 


രായി കൊണ്ടുപോകപ്പെട്ടവരെ ഞാന്‍ തിരി 
കെ കൊണ്ടുവരും. അന്ന്‌, യെഹൂദാദേശത്തും 
അതിലെ പട്ടണങ്ങളിലുമുള്ളവര്‍ ഒരിക്കല്‍ക്കൂടി 
ഈ വാക്കുകള്‍ ഉപയോഗിക്കും: “നല്ല ഭവനമേ, 
വിശുദ്ധപര്‍വ്വതമേ, യഹോവ നിങ്ങളെ അനുഗ്ര 
ഹിക്കട്ടെ!"” 
24“യെഹൂദയിലെ സകലപട്ടണങ്ങളിലുമുള്ള 
വര്‍ സമാധാനത്തോടെ ഒരുമിച്ചു ജീവിക്കും. 
കര്‍ഷകരും കാലിക്കൂട്ടവുമായി ചുറ്റി നടക്കുന്ന 
വരും സമാധാനത്തോടെ യെഹൂദയില്‍ ഒരുമി 
ച്ചു വസിക്കും. 25ക്ഷീണിതരും ദുര്‍ബ്ലരുമായ 
വര്‍ക്ക്‌ ഞാന്‍ വിശ്രമവും ശക്തിയും നല്‍കും. 
വ്യസനം നിറഞ്ഞവരുടെ ആഗ്രഹങ്ങള്‍ ഞാന്‍ 
പൂര്‍ത്തീകരിക്കും.” 

26അതു കേട്ടതിനുശേഷം ഞാന്‍ ഉണര്‍ന്നെഴു 
ന്നേറ്റു ചുറ്റും നോക്കി. അതൊരു സുഖകരമായ 
ഉറക്കമായിരുന്നു. 

2*ഞാന്‍ യിസ്രായേല്‍, യെഹുദാകുടുംബ 
ങ്ങളെ വളര്‍ത്തുന്നതിനന്‍െറെ ദിനങ്ങള്‍ വര 
വായി.” യഹോവയില്‍ നിന്നുള്ളതാകുന്നു ഈ 
സന്ദേശം. “അവരുടെ കുട്ടികളെയും മൃഗങ്ങളെ 
യും കൂടി വളരാന്‍ ഞാന്‍ സഹായിക്കും. ഒരു 
ചെടി നട്ടുവളര്‍ത്തു മ്പോലെയായിരിക്കുമത്‌. 
28തുന്‍കാലങ്ങളില്‍, യിസ്രായേലിനെയും യെ 
ഹൂദയെയും ഞാന്‍ നിരീക്ഷിച്ചു, പക്ഷേ 
അവരെ, പിഴുതെടുക്കാനുള്ള സമയത്തിനായി 
രുന്നു ഞാന്‍ കാത്തിരുന്നത്‌. ഞാനവരെ കീറി 
യിട്ടു. ഞാനവരെ നശിപ്പിച്ചു. അവര്‍ക്കു ഞാന്‍ 
അനവധി ദുരിതങ്ങള്‍ നല്‍കി. എന്നാലി 
പ്പോള്‍, അവരെ നിര്‍മ്മിക്കുവാനും ശക്തരാക്കു 
വാനും ഞാന്‍ നോക്കുന്നു.” യഹോവയില്‍ 
നിന്നുള്ളതായിരുന്നു ഈ സന്ദേശം. 

29“മനുഷ്യര്‍ ഇനിയും ഈ പഴഞ്ചൊല്ല്‌ ഉപ 
യോഗിക്കയില്ല: 

പിതാക്കന്മാര്‍ പുളിക്കുന്ന മുന്തിരി തിന്നു. 
പക്ഷേ മക്കള്‍ക്ക്‌ ആ പുളിരസം ലഭിച്ചു. * 

30ഓരോരുത്തനും അവനവനന്‍െറ പാപത്താല്‍ 
മരിക്കും. പുളിച്ച മുന്തിരി തിന്നുന്നവന്‍ പുളി 
രസം കിട്ടും.” 




















പൂതിയ കരാര്‍ 

31യഹോവ ഇപ്രകാരം പറഞ്ഞു, “യിസ്രായേ 
ല്‍കൂടുംബവും യെഹുദാകൂടുംബവുമായി 
ഞാനൊരു പുതിയ കരാറുണ്ടാക്കുന്ന കാലം 
വരുന്നു. 3ഇത്‌ ഞാന്‍ അവരുടെ പൂര്‍വ്വികരു 
മായുണ്ടാക്കിയ കരാറുപോലെയായിരിക്കിച്ല. 
അവരെ ഞാന്‍ കൈപിടിച്ച്‌ ഈജിപ്തില്‍ 
നിന്നും പുറത്തേക്കു കൊണ്ടുവരവേയാണ്‌ 
ഞാന്‍ ആ കരാറുണ്ടാക്കിയത്‌. ഞാനവരുടെ 
യജമാനനായിരുന്നു. പക്ഷേ അവര്‍ ആ ഉടമ്പടി 
ലംഘിച്ചു.” യഹോവയില്‍ നിന്നുള്ളതായിരുന്നു 
ഈ സന്ദേശം. 

33“ഭാവിയില്‍ ഞാന്‍ യിസ്രായേൽല്‍ജനതയു 
മായി ഈ കരാറുണ്ടാക്കും”-യഹോവയില്‍ 
നിന്നുള്ളതാണ്‌ ഈ സന്ദേശം- “ഞാന്‍ എന്‍െറ 
ഉപദേശങ്ങള്‍ അവരുടെ മനസ്സില്‍ നിറയ്ക്കും. 
അവരുടെ ഹൃദയത്തില്‍ ഞാന്‍ എഴുതുകയും 
ചെയ്യും. ഞാ൯ അവരുടെ ദൈവമായിരിക്കും. 
അവര്‍ എന്‍െറ ജനതയും. യഹോവയെ അറി 
യാന്‍ ജനങ്ങള്‍ക്ക്‌ തങ്ങളുടെ അയല്‍ക്കാരെയും 
ബന്ധുക്കളെയും പഠിപ്പിക്കേണ്ടിവരികയില്ല. 

















പിതാക്കന്മാര്‍ ലഭിച്ചു മാതാപിതാക്കന്മാരുടെ 
പ്രവൃത്തി കളുടെ ഫലം അനുഭവിക്കുന്നത്‌ കുട്ടിക 
ളാണ്‌ എന്നര്‍ത്ഥം. 


752 


എന്തു കൊണ്ടെന്നാല്‍ ഏറ്റവും നിസ്സാരന്‍ 
മുതല്‍ ഏറ്റവും പ്രമാണിവരെയുള്ളവര്‍ എന്നെ 
അറിയും.”-യഹോവയില്‍ നിന്നുള്ളതായിരുന്നു 
ഈ സന്ദേശം- “അവരുടെ ദുഷ്പ്രവ്ൃത്തികള്‍ക്ക്‌ 
ഞാനവരോടു ക്ഷമിക്കും. അവരുടെ പാപങ്ങള്‍ 
ഞാന്‍ ഓര്‍മ്മിക്കുകയില്ല.” 





യഹോവ ഒരിക്കലും യിസ്ധരാ 
യേല്‍ വിട്ടുപോകയില്ല 

യഹോവ പറയുന്നു: “യഹോവ പകല്‍ 
സൂര്യനെ പ്രകാശിപ്പിക്കുന്നു. ചന്ദ്രനെയും 
നക്ഷത്രങ്ങളെയും അവന്‍ രാത്രിയില്‍ തിളക്കു 
ന്നു. തിരകള്‍ തീരത്തു തല്ലുംവിധം യഹോവ 
സമുദ്രത്തെ ഇളക്കുന്നു. സര്‍വ്വശക്തനായ 
യഹോവ എന്നാകുന്നു അവന്‍െറ നാമം.” 

3യേഹോവ ഇപ്രകാരം പറയുന്നു: “യിസന്ധ്രാ 
യേലിന്‍െറ പിന്‍ഗാമികള്‍ ഒരു രാഷ്ട്രമായി 
രിക്കുന്നതവസാനിപ്പിക്കില്ല. എനിക്കു സൂര്യന്‍, 
ചന്ദ്രന്‍, നക്ഷത്രങ്ങള്‍, സമുദ്രം എന്നിവയുടെ 
നിയന്ത്ര ണം നഷ്ടപ്പെടുമ്പോഴേ അതു സംഭ 
വിക്കുകയുള്ളൂ.” 

3യഹോവ പറയുന്നു: “യിസ്രായേലിന്‍റെ 
പിന്‍ഗാമികളെ ഞാനൊരിക്കലും തിരസ്കരി 
ക്കില്ല. മുകളിലാകാശത്തെ മനുഷ്യര്‍ക്കിളക്കു 
വാന്‍ കഴിയുകയും താഴെ ഭൂമിയിലെ രഹസ്യ 
ങ്ങള്‍ മുഴുവന്‍ പഠിക്കുകയും ചെയ്താല്‍ മാത്ര 
മേ അങ്ങനെ സംഭവിക്കൂ. അപ്പോള്‍ മാത്രമേ 
യിസ്രായേലിന്‍റെ പിന്‍ഗാമികളെ ഞാന്‍ 
തള്ളിക്കളയൂ. അപ്പോള്‍ മാത്രമേ അവരുടെ 
പാപങ്ങള്‍ക്ക്‌ ഞാന്‍ അവരെ തള്ളിക്കളയൂ.” 
യഹോവയില്‍ നിന്നുള്ളതായിരുന്നു ഈ 
സന്ദേശം. 





പുതിയ യെരൂശലേം 

38യഹോവയില്‍നിന്നുള്ളതാകുന്നു ഈ സന്ദേ 
ശം, “യെരൂശലേംനഗരം യഹോവയ്ക്കായി 
പുനര്‍നിര്‍മ്മിക്കപ്പെടുന്ന ദിവസങ്ങള്‍ വര 
വായി. മുഴുവന്‍ നഗരവും പുനര്‍നിരര്‍മ്മിക്ക 
പ്പെടു-ഹനനേല്‍ ഗോപുരം മുതല്‍ മൂലക്ക 
വാടം വരെ. 39അളവുചരട്‌ മൂലക്കവാടം മുതല്‍ 
നേരെ ഗാരേബുകുന്നിലേക്കും അവിടെനിന്നും 
ഗാരേബ്‌ എന്ന സ്ഥലത്തേക്കും വലിച്ചു നീട്ടും. 
മൃതദേഹങ്ങളും ചാരവും വലിച്ചെറിയപ്പെ 
ടുന്ന താഴ്വര മുഴുവനും യഹോവയ്ക്കു വിശു 
ദ്ധസ്ഥലമായിരിക്കും. കുതിരക്കവാടം വരെ 
യുള്ള കിദ്രോന്‍താഴ്വരയുടെ താഴ്വശം വരെ 
യുള്ള മുഴുവന്‍ മട്ടുപ്പാവുകളും ഇതിലുള്‍പ്പെ 
ടും. ആ സ്ഥലം മുഴുവനും യഹോവയ്ക്കു 
വിശുദ്ധമായിരിക്കും. യെരുശലേംനഗരം വീണ്ടു 
മൊരിക്കലും തകര്‍ത്തിടുകയും നശിപ്പിക്കപ്പെ 
ടുകയുമില്ല.” 

















യിരെമ്യാവ്‌ ഒരു വയല്‍ വാങ്ങുന്നു 
മു സിദെക്കീയാവ്‌ യെഹൂദയിലെ രാജാവാ 

യതിന്‍െറ പത്താംവര്‍ഷം* യിരെമ്യാ 
വിനു യഹോവയില്‍നിന്നു ലഭിച്ച സന്ദേശം 
ഇതാകുന്നു. സിദെക്കീയാവിന്‍െറെ പത്താം 
ഭരണവര്‍ഷം നെബുൂഖദ്നേസരിന്‍െറ പതി 
നെട്ടാം വര്‍ഷമായിരുന്നു. അപ്പോള്‍, ബാബി 
ലോണ്‍രാജാവിന്‍െറെസൈന്യം യെരൂശലേം 
നഗരത്തെ വളയുകയായിരുന്നു. യിരെമ്യാവ്‌ 








സിദെക്കീയാവിന്‍െറ ... വര്‍ഷം ക്രി. മു. 588-587 
ആയിരുന്നു ഇത്‌. യെരൂശലേം നെബൂഖദ്നേസരി 
നാല്‍ നശിപ്പിക്കപ്പെട്ട വര്‍ഷമായിരുന്നു ഇത്‌. 








753 


പാറാവിന്‍െറ മുറ്റത്ത്‌ ബന്ധനത്തിലൂമായി 
രുന്നു. ആ മുറ്റം യെഹൂദയിലെരാജാവിനന്‍െറ 
കൊട്ടാരമുറ്റത്തായിരുന്നു. 3(യെഹൂദയിലെ 
രാജാവായ സിദെക്കീയാവ്‌ അവിടെ യിരെമ്യാ 
വിനെ തടവിലിട്ടിരുന്നു. യിരെമ്യാവു പ്രവ 
ചിച്ച കാര്യങ്ങള്‍ സിദെക്കീയാവിന്‌ ഇഷ്ടപ്പെ 
ട്ടിരുന്നില്ല. യിരെമ്യാവു പറഞ്ഞിരുന്നു, 
“യഹോവ പറയുന്നു: “വൈകാതെ തന്നെ 
ഞാന്‍ യെരൂശലേംനഗരം ബാബിലോണ്‍ രാജാ 
വിനു നല്‍കും. നെബൂഖദ്നേസര്‍ ഈ നഗരം 
പിടിക്കും. 4യെഹൂദയിലെരാജാവായ സിദെ 
ക്കീയാവ്‌ ബാബിലോണുകാരുടെ സൈന്യ 
ത്തില്‍നിന്നും രക്ഷപ്പെടില്ല. പക്ഷേ അവന്‍ 
തീര്‍ച്ചയായും ബാബിലോണ്‍രാജാവിനു നല്‍ 
കച്ലെടും. സിദെക്കീയാവ്‌ ബാബിലോണ്‍രാ 
ജാവുമായി മുഖാമുഖം സംസാരിക്കുകയും 
ചെയ്യും. സിദെക്കീയാവ്‌ അവനെ സ്വന്തം 
കണ്ണുകള്‍കൊണ്ട്‌ കാണും. ബാബിലോണ്‍ 
രാജാവ്‌ സിദെക്കീയാവിനെ ബാബിലോണി 
ലേക്കു കൊണ്ടുപോകും. ഞാന്‍ ശിക്ഷിച്ചിരി 
ക്കുന്നത്ര കാലം സിദെക്കീയാവ്‌ അവിടെ 
തങ്ങും.”-യഹോവയില്‍ നിന്നുള്ളതാകുന്നു ഈ 
സന്ദേശം. 'ബാബിലോണുകാരുടെ സൈന്യ 
ത്തോടു യുദ്ധം ചെയ്താലും നിങ്ങള്‍ വിജയി 
ക്കില്ല.””) 

തടവുകാരനായിരിക്കവേ യിരെമ്യാവു പറ 
ഞ്ഞു, “യഹോവയില്‍ നിന്നുള്ള സന്ദേശം 
എനിക്കു വന്നു. സന്ദേശം ഇതായിരുന്നു: "യിരെ 
മ്യാവേ, നിന്‍െറ അമ്മാവനായ ശല്ലൂമിന്‍െറെ 
പുത്രനായ ഹനമെയേല്‍ വൈകാതെ നിന്‍െറ 
യടുത്തേക്കു വരും. ഹനമെയേല്‍ നിന്നോടു 
“യിരെമ്യാവേ, അനാഥോത്ത്‌ പട്ടണത്തിനടു 
ത്തുള്ള എന്‍െറ വയല്‍ വാങ്ങുക. അതു 
വാങ്ങുക, എന്തെന്നാല്‍ നീയെന്‍റെ അടുത്ത 
ബന്ധുവാകുന്നു. ആ വയല്‍ വാങ്ങേണ്ടത്‌ 
നിന്‍െറ അവകാശവും ഉത്തരവാദിത്ത്വവുമാ 
ണ്‌” എന്നു പറയും. 








യിരെമ്യാവ്‌ 32:3-24 


പ്രമാണം ഞാന്‍ ബാരൂക്കിനെ ഏല്ലിച്ചത്‌. ആ 
സാക്ഷികളും പ്രമാണത്തില്‍ ഒപ്പുവച്ചിരുന്നു. 
ഞാന്‍ പ്രമാണം ബാരുക്കിനു നല്‍കുന്നതു കണ്ട 
അനവധി യെഹൂദക്കാരും മുറ്റത്തിരിപ്പുണ്ടായി 
രുന്നു. 

13“എല്പാവരും നോക്കിനില്‍ക്കേ ഞാന്‍ ബാരൂ 
ക്കിനോടു പറഞ്ഞു: സര്‍വ്വശക്തനായ 
യഹോവ, യിസ്ധായേലിന്‍െറ ദൈവം പറയു 
ന്നു: “ആ രണ്ടു പ്രമാണങ്ങളും -മുദ്രവച്ചതും 
മുദ്രവയ്ക്കാത്തതും- എടുത്ത്‌ ഒരു മണ്‍ഭരണിയി 
ലിടൂക. പ്രമാണങ്ങള്‍ വളരെക്കാലത്തേക്കു 
നിലനില്‍ക്കത്തക്കവിധം അങ്ങനെ ചെയ്യുക. 
15സര്‍വ്ൃവശക്തനായ യഹോവ, യിസ്രായേലി 
ന്‍െറ ദൈവം പറയുന്നു: “ഭാവിയില്‍, എന്‍െറ 
ജനം ഒരിക്കല്‍ക്കൂടി വീടുകളും വയലുകളും 
മുന്തിരിത്തോപ്പുകളും യിനസ്രായേലിനന്‍െറ ദേശ 
ത്തു വാങ്ങും.” 

16“നേര്യാവിന്‍െറ പുത്രനായ ബാരുക്കിന്‌ 
പ്രമാണം നല്‍കിയതിനുശേഷം യഹോവ 
യോടു പ്രാര്‍ത്ഥിച്ചു. ഞാന്‍ പറഞ്ഞു: 

17“യഹോവയായ ദൈവമേ, നീ നിന്‍െറ 
മഹാശക്തിയാല്‍ ആകാശത്തെയും ഭൂമിയെ 
യും സൃഷ്ടിച്ചു. നിനക്കു ചെയ്യാന്‍ ഒന്നും 
അത്ഭൂതകരമല്ല. 8യഹോവേ, നീ ആയിരങ്ങ 
ള്‍ക്കു വിശ്വസ്തനും കാരുണ്യവാനുമാകുന്നു. 
എന്നാല്‍ പിതാക്കന്മാരുടെ പാപങ്ങള്‍ക്ക്‌ 
പുത്രന്മാരെ നീ ശിക്ഷിക്കുന്നുണ്ട്‌. മഹത്വമാ 
ര്‍ന്ന, ശക്തനായ ദൈവമേ, നിന്‍െറ നാമം 
സര്‍വ്വശക്തനായ യഹോവ എന്നാകുന്നു. 
19യഹോവേ, നീ മഹാകാര്യങ്ങള്‍ ആസൂത്ര 
ണം ചെയ്തു നടപ്പാക്കുന്നു. മനുഷ്യര്‍ ചെയ്യു 
ന്നതെല്ലാം നീ കാണുന്നു. നന്മ ചെയ്യുന്നവ 
ര്‍ക്കു നീ പ്രതിഫലം നല്‍കുകയും തിന്മ 
ചെയ്യുന്നവരെ ശിക്ഷിക്കുകയും ചെയ്യുന്നു- 
അവര്‍ക്ക്‌ നീ അര്‍ഹിക്കുന്ന ശിക്ഷ നല്‍കുന്നു. 
യഹോവേ, ഈജിപ്തുദേശത്ത്‌ ശക്തമായ 
അത്ഭുതകൃത്യങ്ങള്‍ നീ ചെയ്തു. ഇന്നു 














“അനന്തരം യഹോവ പറഞ്ഞതുപോലെ 
തന്നെ അതു സംഭവിച്ചു. എന്‍െറ മാതുല 
പുത്രന്‍ ഹനമെയേല്‍ കാവല്‍ക്കാരുടെ മുറ്റത്ത്‌ 
എനന്‍െെറയടുക്കലേക്കു വന്നു. ഹനമെയേല്‍ 
എന്നോടു പറഞ്ഞു, “യിരെമ്യാവേ, ബെന്യാമീ 
ന്‍ഗോത്രക്കാരുടെ ദേശത്ത്‌ അനാഥോത്തിനടു 
ത്തുള്ള എന്‍െറ വയല്‍ വാങ്ങിക്കുക. അതു 
വാങ്ങി സ്വന്തമാക്കുകയെന്നത്‌ നിന്‍െറ അവ 
കാശമായതിനാല്‍ നീ ആ സ്ഥലം വാങ്ങുക.” 

“അങ്ങനെ, അത്‌ യഹോവയുടെ സന്ദേശ 
മായിരുന്നെന്ന്‌ ഞാനറിഞ്ഞു. 9അനാഥോത്തി 
ലുള്ള ആ വയല്‍ എന്‍െറ മാതുല പുത്രന്‍െറ 
കൈയില്‍നിന്നും ഞാന്‍ വാങ്ങി. പതിനേഴു 
ശേക്കല്‍ വെള്ളി ഞാനവനു കൊടുത്തു. 1॥ഞാന്‍ 
പ്രമാണം ഒപ്പിട്ടു. പ്രമാണത്തിന്‍െറ ഒരു പ്രതി 
മുദ്രവച്ച്‌ എന്‍െറ കൈവശം കിട്ടി. എന്‍െറ 
പ്രവൃത്തികള്‍ക്ക്‌ എനിക്കു ചില സാക്ഷികളെ 
യും കിട്ടി. വെള്ളി ഞാന്‍ ഒരു ത്രാസ്റ്റില്‍ വച്ചു 
തൂക്കി. എന്നിട്ട്‌ ഞാന്‍ പ്രമാണത്തിന്‍െറ മുദ്ര 
വച്ച പ്രതിയും മുദ്രവയ്ക്കാത്ത പ്രതിയുമെടു 
ത്തു. അതു ഞാന്‍ ബാരുക്കിനെ ഏല്ലിക്കുകയും 
ചെയ്തു. നേര്യാവിന്‍െറ പുത്രനായിരുന്നു 
ബാരുക്ക്‌. മഹസേയാവിനന്‍െറെ പുത്രനായിരുന്നു 
നേര്യാവ്‌. മുദ്രവച്ച പ്രമാണപ്പുതിപ്പില്‍ കച്ചവട 
ത്തിന്‍റെ മുഴുവന്‍ വ്യവസ്ഥകളും ഉണ്ടായി 
രുന്നു. എന്‍െറ മാതുലപൂത്രന്‍ ഹനമെയേലും 
മറ്റു സാക്ഷികളും നോക്കി നില്‍ക്കേയാണ്‌ ഈ 




















പോലും നീ ശക്തമായ അത്ഭുതങ്ങള്‍ പ്രവര്‍ 
ത്തിച്ചു. അക്കാര്യങ്ങള്‍ നീ യിസ്രായേലിലും 
മനുഷ്യരുള്ളിടത്തൊക്കെയും ചെയ്തു. ഇക്കാ 
രൃങ്ങള്‍കൊണ്ട്‌ നീ പ്രസിദ്ധനായിരിക്കുന്നു. 
2യഹോവേ, നീ നിന്‍െറ ശക്തമായ അത്ഭു 
തപ്രവൃത്തികള്‍ കാട്ടിക്കൊണ്ട്‌ നിന്‍െറ 
യിസ്രായേല്‍ജനതയെ ഈജിപ്തില്‍നിന്നും 
മോചിപ്പിച്ചു. ഇക്കാര്യങ്ങള്‍ ചെയ്യാന്‍ നീ 
നിന്‍െറ ശക്തമായ സ്വന്തം കൈ ഉപയോ 
ഗിച്ചു. നിന്‍െറ ശക്തി വിസ്മയാവഹമായി 
രുന്നു! 

22“യഹോവേ, ഈ ഭൂമി നീ യിന്ധരായേല്‍ 
ജനതയ്ക്കു നല്‍കി. പണ്ട്‌ ഈ ഭൂമി അവരുടെ 
പൂര്‍വ്വികന്മാര്‍ക്കു നല്‍കുമെന്നു നീ വാഗ്‌ 
ദാനം ചെയ്തിരുന്നു. ഇതൊരു നല്ല സ്ഥലമാ 
ണ്‌. നിരവധി നന്മകള്‍ നിറഞ്ഞ നല്ല ദേശമാ 
ണിത്‌. മയിസ്രായേല്‍ജനത ഈ ദേശത്തു 
വന്ന്‌ അത്‌ സ്വന്തമായെടുത്തു. പക്ഷേ 
അവര്‍ നിന്നെ അനുസരിച്ചില്ല. നിന്‍െറ ഉപ 
ദേശങ്ങള്‍ അവര്‍ പാലിച്ചില്ല. നീ കല്ലിച്ച 
കാര്യങ്ങള്‍ അവര്‍ ചെയ്തില്ല. അതിനാല്‍ 
നീ യിസ്രായേലുകാര്‍ക്ക്‌ ഈ ഭീകരകാര്യ 
ങ്ങള്‍ സംഭവിപ്പിച്ചു. 

24“ണപ്പോള്‍ ശത്രു നഗരത്തെ വളയുകയും 
ചെയ്തിരിക്കുന്നു. യെരുശലേമിലെ കോട്ട 
കള്‍ വലിഞ്ഞുകയറി അതിനെ പിടിച്ചട 
ക്കാന്‍ അവര്‍ മണ്‍കൂനകള്‍ കെട്ടുകയാണ്‌. 








യിരെമ്യാവ്‌ 32:25-43 


തങ്ങളുടെ വാളുകള്‍, വിശപ്പ്‌, മാരകരോഗ 
ങ്ങള്‍ എന്നിവകൊണ്ട്‌, ബാബിലോണ്‍ 
സൈന്യം യെരുശലേംനഗരത്തെ തോല്ലി 
ക്കും. ബാബിലോണ്യക്കാരുടെസൈന്യം നഗ 
രത്തെ ആക്രമിക്കുകയാണിപ്പോള്‍. യഹോ 
വേ, ഇങ്ങനെ സംഭവിക്കുമെന്നു നീ പറഞ്ഞു 
ഇപ്പോള്‍ അങ്ങനെ സംഭവിക്കുന്നത്‌ നീ 
കാണുകയും ചെയ്യുന്നു. 

2മ5“യഹോവേ, എന്‍െറ യജമാനനേ, ആ 
ദോഷങ്ങളെല്ലാം സംഭവിക്കുകയാണ്‌. എന്നാ 
ലിപ്പോള്‍ നീ എന്നോടു പറയുകയാണ്‌, 
യിരെമ്യാവേ, വെള്ളികൊടുത്ത്‌ സ്ഥലം 
വാങ്ങുക. വാങ്ങലിനു ചിലരെ സാക്ഷികളാ 
ക്കുകയും ചെയ്യുക.” ബാബിലോണുക്കാരുടെ 
സൈന്യം നഗരം പിടിക്കാന്‍ തയ്യാറായിരി 
ക്കുന്നു. ഞാനെന്തിനെനന്‍െറെ പണം പാഴാ 
ക്കണം?” 














26അനന്തരം യിരെമ്യാവിന്‌ യഹോവയില്‍ 
നിന്നുള്ള സന്ദേശം ലഭിച്ചു. 27്യിരെമ്യാവേ, 
ഞാന്‍ യഹോവയാകുന്നു. ഭൂമിയിലെ ഓരോ 
രുത്തരുടെയും ദൈവമാകുന്നു ഞാന്‍. എനിക്ക്‌ 
അസാദ്ധ്യമായി ഒന്നുമില്ലെന്നു നിനക്കറിയാം 
യിരെമ്യാവേ.” യഹോവ തുടര്‍ന്നു, “യെരൂശ 
ലേംനഗരം ഞാന്‍ ഉടന്‍ തന്നെ ബാബിലോണ്യ 
ക്കാരുടെ സൈന്യത്തിനും ബാബിലോണ്‍രാജാ 
വായ നെബുഖദ്നേസരിനും നല്‍കും. ആ സൈ 
ന്യം നഗരത്തെ പിടിക്കും. 2ബാബിലോണയക്കാ 
രുടെ സൈന്യം ഇപ്പോള്‍ത്തന്നെ യെരൂശലേ 
മിനെ ആക്രമിക്കുകയാണ്‌. അവര്‍ ഉടനെ നഗര 
ത്തില്‍ കടന്ന്‌ തീ കൊളുത്തും. അവര്‍ നഗരത്തെ 
അഗ്നിക്കിരയാക്കും. യെരൂശലേംകാര്‍ വ്യാജ 
ദൈവമായ ബാലിന്‌ മട്ടുപ്പാവില്‍ വച്ചു വഴി 
പാടുകള്‍ കഴിച്ച്‌ എന്നെ കോപിഷ്ഠനാക്കിയ 
നിരവധി വീടുകള്‍ ഈ നഗരത്തിലുണ്ട്‌. അവര്‍ 
തങ്ങളുടെ മട്ടുപ്പാവുകളിലുള്ള അന്യദൈവവി 
ഗ്രഹങ്ങള്‍ക്ക്‌ ബലികളും പാനീയയാഗങ്ങളും 
അര്‍പ്പിച്ചു. ആ ഭവനങ്ങള്‍ ബാബിലോണ്യക്കാ 
രുടെ സൈന്യം കത്തിച്ചു നിരത്തും. 30യിസന്ധ്രാ 
യേലുകാരെയും യെഹുൂദക്കരെയും ഞാന്‍ നിരീ 
ക്ഷിച്ചിരുന്നു. അവര്‍ ചെയ്യുന്നതെല്ലാം തിന്മയാ 
കുന്നു. ചെറുപ്പമായിരുന്ന കാലം മുതല്‍ക്കേ 
അവര്‍ തിന്മ ചെയ്തു. യിസന്ധായേൽല്‍ജനത 
എന്നെ കോപാകുലനാക്കിയിരുന്നു. സ്വന്തം 
കൈകള്‍ കൊണ്ടു നിര്‍മ്മിച്ച വിഗ്രഹങ്ങളെ 
ആരാധിച്ചാണവര്‍ എന്നെ കോപിപ്പിച്ചത്‌.” 
യഹോവയില്‍ നിന്നുള്ളതാണ്‌ ഈ സന്ദേശം. 
31“യെരുശലേം നിര്‍മ്മിക്കപ്പെട്ട നാള്‍ മൂതല്‍ 
ഇന്നുവരെ ഈ നഗരവാസികള്‍ എന്നെ കോ 
പിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ നഗരം എന്നെ 
അത്രമാത്രം കോപിപ്പിച്ചു. അതിനാല്‍ എനിക്ക 
തിനെ എന്‍റെ കണ്‍മുമ്പില്‍നിന്നു മാറ്റാന്‍ 
പോലും തോന്നുന്നു. 32യിസ്രായേലുകാരും 
യെഹുദക്കാരും ചെയ്തിരിക്കുന്ന സകല തിന്മക 
ഓലും ഞാന്‍ യെരൂശലേമിനെ നശിപ്പിക്കും. 
ജനങ്ങള്‍, അവരുടെ രാജാക്കന്മാര്‍, അവരുടെ 
പുരോഹിതന്മാര്‍, പ്രവാചകര്‍, യെഹുദക്കാര്‍, 
യെരുശലേംകാര്‍ എന്നിവരെല്ലാം എന്നെ 
കോപാകൂലനാക്കിയിരിക്കുന്നു. 

33“അവര്‍ സഹായത്തിനായി എന്‍െറയടു 
ത്തേക്കു വരേണ്ടിയിരുന്നു. എന്നാലവര്‍ എന്‍െറ 
നേര്‍ക്ക്‌ തങ്ങളുടെ പുറം തിരിച്ചു. അവരെ 
വീണ്ടും വീണ്ടും പഠിപ്പിക്കാന്‍ ഞാന്‍ ശ്രമിച്ചു. 
പക്ഷേ അവര്‍ എന്നെ ശ്രവിച്ചില്ല. അവരെ 




















754 


തിരുത്താന്‍ ഞാന്‍ ശ്രമിച്ചു. പക്ഷേ അവര്‍ 
ശ്രദ്ധിച്ചില്ല. 34അവര്‍ വിഗ്രഹങ്ങളുണ്ടാക്കി- 
പക്ഷേ ഞാന്‍ ആ വിഗ്രഹങ്ങളെ വെറുക്കുന്നു. 
അവര്‍ തങ്ങളുടെ വിഗ്രഹങ്ങളെ എന്‍െറ നാമ 
ത്തില്‍ വിളിക്കപ്പെടുന്ന ആലയത്തില്‍ വച്ചു. 
ആ രീതിയില്‍ അവര്‍ എന്‍റ ആലയത്തെ 
“അഴുക്കാ'ക്കി. 

33ബെന്‍ഹിന്നോമില്‍ അവര്‍ വ്യാജദൈവ 
മായ ബാലിനു വേണ്ടി ഉന്നതസ്ഥലങ്ങള്‍ പണി 
തു. തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും 
ശിശുൂബലി നല്‍കാനാണവര്‍ ആ ആരാധനാ 
സ്ഥലങ്ങള്‍ ഉണ്ടാക്കിയത്‌. അത്തരമൊരു ഭീകര 
കൃത്യം ചെയ്യാന്‍ ഞാനവരോടു ഒരിക്കലും കല്ലി 
ചിട്ടില്ല. യെഹൂദക്കാര്‍ അത്തരമൊരു ഭീകര 
കൃത്യം ചെയ്യുമെന്നു ഞാന്‍ ചിന്തിച്ചിട്ടു പോലു 
മില്ല. 

36“നിങ്ങള്‍ പറയുകയാണ്‌, “ബാബിലോണ്‍ 
രാജാവ്‌ യെരൂശലേം പിടിച്ചടക്കും. അവന്‍ 
വാള്‍, പട്ടിണി, മാരകരോഗങ്ങള്‍ എന്നിവയെ 
ഈ നഗരം പടിക്കുവാനൂപയോഗിക്കും.” 
എന്നാല്‍ യിസന്രായേല്‍ജനതയുടെ ദൈവമാ 
കുന്ന യഹോവ പറയുന്നു: 37“യിസ്രായേലുകാ 
രെയും യെഹൂദക്കാരെയും ഞാന്‍ അവരുടെ 
ദേശത്തുനിന്നും ഓടിച്ചിരുന്നു. അവരോടു വള 
രെ കോപിച്ചിരുന്നു. പക്ഷേ ഞാന്‍ അവരെ 
ഈ സ്ഥലത്തേക്കു തിരികെ കൊണ്ടുവരും. അവ 
രെ പ്രവാസികളായി അയച്ച എല്ലാ രാജ്യങ്ങ 
ളില്‍നിന്നും ഞാന്‍ അവരെ സമാഹരിച്ചു കൊ 
ണ്ടുവരും. അവരെ ഞാന്‍ ഈ സ്ഥലത്തേക്കു 
തിരികെ കൊണ്ടുവരും. അവരെ ഞാന്‍ സമാധാ 
നത്തിലും സുരക്ഷിതത്വത്തിലും കഴിയാനനുവ 
ദിക്കും. 3യിസ്രായേലുകാരും യെഹൂദക്കാരും 
എന്‍റെ ജനതയായിത്തീരും. ഞാനവരുടെ ദൈ 
വവും ആയിരിക്കും. ഒറ്റ ജനതയായിരിക്കാ 
നുള്ള ആഗ്രഹം ഞാന്‍ അവര്‍ക്കു നല്‍കും. അവ 
ര്‍ക്ക്‌ ഒരൊറ്റ ആഗ്രഹമേ ഉണ്ടായിരിക്കൂ- തങ്ങ 
ളുടെ ജീവിതത്തിലുടനീളം എന്നെ ആരാധിക്കാ 
നുള്ള ആഗ്രഹം. എന്നെ ആദരിക്കുകയും ആരാ 
ധിക്കുകയുമാണ്‌ സത്യത്തില്‍ അവരുടെ ആഗ്ര 
ഹം. അങ്ങനെ ചെയ്യുന്നത്‌ അവര്‍ക്കും അവരുടെ 
മക്കള്‍ക്കും നന്മ കൈവരുത്തും. അവര്‍ പരമാര്‍ 
ത്ഥമായും അങ്ങനെയാഗ്രഹിക്കും. അവരുടെ 
മക്കളും അങ്ങനെ തന്നെയായിരിക്കും. 

40“യിസ്രായേല്‍ജനതയും യെഹുദാജനതയു 
മായി ഞാനൊരു കരാറുണ്ടാക്കും. ഈ ഉടമ്പടി 
നിത്യമായി തുടരും. ഈ കരാറില്‍ ഞാനൊരി 
ക്കലും ആ ജനതയില്‍നിന്നും തിരിയുകയില്ല. 
അവരോടു ഞാന്‍ സദാ ദയാവാനായിരിക്കും. 
അവരെ ഞാന്‍ എന്നെ ആദരിക്കാനുള്ള ആഗ്ര 
ഹമുള്ളവരാക്കും. പിന്നെ അവരൊരിക്കലും 
എന്നില്‍ നിന്നകലുകയില്ല. 4അവരെന്നെ 
സന്തുഷ്ടനാക്കും. അവര്‍ക്കു നന്മ ചെയ്യുന്ന 
തില്‍ ഞാന്‍ സന്തോഷിക്കും. തീര്‍ച്ചയായും 
ഞാനവരെ ഈ ദേശത്തു നടുകയും അവരെ 
വളര്‍ത്തുകയും ചെയ്യും. എന്‍റെ പൂര്‍ണ്ണമന 
സ്റാലും പൂര്‍ണ്ണആത്മാവിനാലും ഞാന്‍ അങ്ങ 
നെ ചെയ്യും.” 

യഹോവ പറയുന്നതിങ്ങനെയാണ്‌: 
“യിസ്രായേൽജനതയ്ക്കും യെഹൂദക്കാര്‍ക്കും 
ഞാന്‍ ഈ മഹാദുരന്തം കൊണ്ടുവന്നിരിക്കുന്നു. 
അതേപോലെ നല്ലകാര്യങ്ങളും ഞാനവര്‍ക്ക്‌ 
കൊണ്ടുവരും. അവര്‍ക്കായി നന്മകള്‍ ചെയ്യുമെ 
ന്നു ഞാന്‍ വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങള്‍ 
പറയുന്നു: “ഈ ദേശം ഒരു ശൂന്യമരുഭൂമിയാ 























75S 


കുന്നു. അതില്‍ മനുഷ്യരോ മൃഗങ്ങളോ ഇല്ല. 
ബാബിലോണുകാരുടെ സൈന്യം ഈ രാജ്യ 
ത്തെ പരാജയപ്പെടുത്തി.” എന്നാല്‍ ഭാവിയില്‍, 
മനുഷ്യര്‍ ഒരിക്കല്‍ക്കൂടി ഇവിടെ സ്ഥലം വാങ്ങി 
ക്കും. 44മനുഷ്യര്‍ തങ്ങളുടെ പണമുപയോഗിച്ച്‌ 
വയലുകള്‍ വാങ്ങിക്കും. അവര്‍ തങ്ങളുടെ കരാ 
റുകളില്‍ ഒപ്പിട്ട മുദ്രവയ്ക്കും. കരാറുകള്‍ ഒപ്പി 
ടുന്നതിന്‌ മറ്റു ചിലര്‍ സാക്ഷികളാകും. ബെന്യാ 
മീന്‍ഗോത്രക്കാര്‍ വസിക്കുന്നിടത്ത്‌ ജനം 
വീണ്ടും സ്ഥലംവാങ്ങും. യെരൂശലേമിനു ചുറ്റി 
ലുമുള്ള വയലുകള്‍ അവര്‍ വാങ്ങിക്കും. യെഹൂ 
ദയുടെ ദേശത്തെ പട്ടണങ്ങളിലും കുന്നിന്‍ 
പ്രദേശത്തും പടിഞ്ഞാറന്‍ കുന്നിന്‍ ചുവട്ടിലും 
തെക്കന്‍ മരുപ്ര ദേശത്തും അവര്‍ വയലുകള്‍ 
വാങ്ങും. നിങ്ങളുടെയാളുകളെ ഞാന്‍ തിരികെ 
ക്കൊണ്ടുവരുന്നതിനാലതു സംഭവിക്കും.” 
യഹോവയില്‍നിന്നുള്ളതായിരുന്നു ആ 
സന്ദേശം. 











ദൈവത്തിന്‍െറ വാഗ്ദാനം 
യഹോവയില്‍നിന്നുള്ള സന്ദേശം രണ്ടാം 
3 തവണയും യിരെമ്യാവിനു ലഭിച്ചു. 
യിരെമ്യാവ്‌ അപ്പോഴും കാവല്‍ക്കാരുടെ അങ്ക 
ണത്തില്‍ ബന്ധിതനായിരുന്നു. യഹോവ ഭൂമി 
യെ സൃഷ്ടിക്കുകയും അതിനെ സുരക്ഷിത 
മായി കാക്കുകയും ചെയ്യുന്നു. യഹോവ എന്നാ 
കുന്നു അവന്‍െറ നാമം. യഹോവ പറയുന്നു, 
3*യെഹൂദയേ, എന്നോടു പ്രാര്‍ത്ഥിക്കുക, ഞാന്‍ 
നിന്നോടുത്തരം പറയും. നിന്നോടു ഞാന്‍ 
പ്രധാന രഹസ്യങ്ങള്‍ പറയും. ഇക്കാര്യങ്ങള്‍ 
നീ മുമ്പു കേട്ടിട്ടുണ്ടാവില്ല. 4യഹോവയാകുന്നു 
യിസ്രായേലിന്‍റെ ദൈവം. യെരൂശലേമിലെ 
eae ee യെഹൂദയിലെ രാജകൊ 
ട്ടാരങ്ങളെപ്പറ്റിയും യഹോവ ഇപ്രകാരം പറയു 
ന്നു. ശത്രു ആ ഭവനങ്ങള്‍ തകര്‍ക്കും. നഗരമ 
തിലുകളുടെ മുകള്‍വരെ ശത്രു ചെറുകുന്നുകള്‍ 
നിര്‍മ്മിക്കും. ശത്രു വാളുകള്‍കൊണ്ട്‌ ഈ നഗര 
ങ്ങളിലുള്ളവരോടു യുദ്ധം ചെയ്യും. 
യെരുശലേം നിവാസികള്‍ നിരവധി തിന്മ 
കള്‍ ചെയ്തിരിക്കുന്നു. അവരോടു ഞാന്‍ കോ 
പിച്ചിരിക്കുന്നു. ഞാനവര്‍ക്കെതിരെ തിരിഞ്ഞി 
രിക്കുന്നു. അതിനാല്‍ ഞാനവിടെ നിരവധി 
പേരെ വധിക്കും. ബാബിലോണുകാരുടെ സൈ 
ന്യം യെരുശലേമിനെതിരെ യുദ്ധം ചെയ്യാന്‍ 
വരും. യെരുശലേമിലെ വീടുകളില്‍ അനേകമ 
നേകം മൃതദേഹങ്ങളുണ്ടാകും. 

“എന്നാല്‍, അപ്പോള്‍ ഞാന്‍ ആ നഗരവാ 
സികളെ സുഖപ്പെടുത്തും (ക്ഷമിക്കും). അവര്‍ 
ക്കു ഞാന്‍ സമാധാനവും സുരക്ഷയും നല്‍കും. 
'യെഹൂദയെയും യിസ്രായേലിനെയും ഞാ൯ 
അവരുടെ ദേശത്തേക്കു പ്രവാസത്തില്‍നിന്ന്‌ 
തിരികെകൊണ്ടുവരും. അവരെ ഞാന്‍ പഴയതു 
പോലെ ശക്തമാക്കും. അവര്‍ എനിക്കെതിരെ 
പാപം ചെയ്തു- എന്നാല്‍ ആ പാപം ഞാന്‍ 
കഴുകിക്കളയും. അവര്‍ എനിക്കെതിരെ യുദ്ധം 
ചെയ്തു-പക്ഷേ അവരോടു ഞാന്‍ ക്ഷമിക്കും. 
9അനന്തരം യെരുശലേം അത്ഭൂതകരമായ ഒരു 
സ്ഥലമാകും. മനുഷ്യര്‍ അറഹറ്റാദിക്കും. അന്യരാ 
ജ്ൃക്കാര്‍ അതിനെ വാഴ്ത്തുകയും ചെയ്യും. 
അവിടെ സംഭവിക്കുന്ന നന്മകളെപ്പറ്റി അവര്‍ 
കേള്‍ക്കുമ്പോഴാണങ്ങനെ സംഭവിക്കുക. യെരൂ 
ശലേമിനോടു ഞാന്‍ ചെയ്യുന്ന നന്മകളെപ്പറ്റി 
അവര്‍ കേള്‍ക്കും. 














യിരെമ്യാവ്‌ 32:44-33:21 


10“നിങ്ങള്‍ പറയുന്നു, “ഞങ്ങളുടെ രാജ്യം 
ഒരു ശൂന്യമരുഭൂമിയാകുന്നു. അവിടെ മനുഷ്യ 
രോ മൃഗങ്ങളോ വസിക്കുന്നില്ല.” യെരൂശലേ 
മിലെ തെരുവുകളിലും യെഹൂദയിലെ പട്ടണ 
ങ്ങളിലും ഇപ്പോള്‍ ശാന്തതയാണ്‌. എന്നാല്‍ 
ഉടന്‍ തന്നെ അവിടം ശബ്ദമുഖരിതമാകും. 
1അവിടെ ആഹ്റാദത്തിന്‍്ററയും സന്തോഷത്തി 
ന്‍െറയും ശബ്ദങ്ങള്‍ നിറയും. വധൂവരന്മാരുടെ 
ആഹ്ദാദശബ്ദം അവിടെ നിറയും. ജനങ്ങള്‍ 
യഹോവയുടെ ആലയത്തിലേക്കു വഴിപാടു 
കളുമായി വരുന്നതിന്‍റെ ശബ്ദമുണ്ടാകും. 
അവര്‍ പറയും, “സര്‍വ്വശക്തനായ യഹോവ 
വാഴ്ത്തപ്പെടട്ടെ! യഹോവ നല്പവനാകുന്നു! 
യഹോവയുടെ കാരുണ്യം നിത്യമായി തുടരു 
ന്നു" ഞാന്‍ വീണ്ടും യെഹൂദയോടു നന്മകള്‍ 
ചെയ്യുമെന്നതിനാല്‍ ജനം ഇങ്ങനെ പറയും, 
ഇത്‌ ആരംഭത്തിലേതു പോലെയായിരിക്കും.” 
യഹോവ ഇക്കാര്യങ്ങള്‍ പറഞ്ഞു. 

2സര്‍വൃശക്തനായ യഹോവ പറയുന്നു, 
“ഇവിടം ഇപ്പോള്‍ ശൂന്യമാണ്‌. ഇവിടെ മനു 
ഷ്യരോ മൃഗങ്ങളോ വസിക്കുന്നില്ല. പക്ഷേ യെ 
ഹൂദയിലെ പട്ടണങ്ങളിലെല്ലാം മനുഷ്യരുണ്ടാ 
കും. അവിടെ ഇടയന്മാരും അവരുടെ ആട്ടിന്‍ 
പറ്റത്തിനു വിശ്രമിക്കാന്‍ പൂല്‍മേടുകളുമുണ്ടാ 
കും. 3ആട്ടിന്‍പറ്റം മുമ്പേ നടക്കുമ്പോള്‍ ഇടയ 
ന്മാര്‍ അവയെ എണ്ണുന്നു. മനുഷ്യര്‍ രാജ്യമെ 
മ്പാടും ആടുകളെ ത 
ത്തും പടിഞ്ഞാറന്‍ മലയടിവാരത്തിലും നെ 
ഗെവിലും മറ്റെല്ലാ യെഹൂദപട്ടണങ്ങളിലും.” 


























നല്ല ശാഖ 

14യഹോവയില്‍ നിന്നുള്ളതാകുന്നു ഈ 
സന്ദേശം: “യിസ്രായേലുകാര്‍ക്കും യെഹൂദക്കാ 
ര്‍ക്കും ഞാനൊരു വിശിഷ്ടവാഗ്ദാനം ചെയ്തു. 
ഞാന്‍ വാഗ്ദാനം ചെയ്ത കാര്യങ്ങള്‍ പ്രാവര്‍ 
ത്തികമാക്കുന്ന കാലം വരവായി. 15അപ്പ്പോള്‍ 
ദാവീദിന്‍െറ കുടുംബത്തില്‍നിന്നും ഞാനൊരു 
നല്ല “ശാഖയെ വളര്‍ത്തും. രാജ്യത്തിനു നല്ലതും 
ശരിയുമായവ ആ നല്ല 'ശാഖ്‌ ചെയ്യും. ഈ 
“ശാഖയുടെ കാലത്ത്‌ യെഹൂദയിലെ ജനങ്ങള്‍ 
രക്ഷിക്കപ്പെടും. ജനങ്ങള്‍ യെരൂശലേമില്‍ സൂര 
ക്ഷിതരായി ജീവിക്കും. “ഞങ്ങളുടെ ദൈവം നല്ല 
വനാകുന്നു' * എന്നാണ്‌ ശാഖയുടെ നാമം.” 

17യഹോവ പറയുന്നു, “ദാവീദിന്‍െറകുടും 
ബത്തില്‍ നിന്നൊരാള്‍ എല്ലായ്‌പ്പോഴും സിം 
ഹാസനത്തിലിരിക്കുകയും യിസ്രായേല്‍രാഷ്‌ 
ട്രത്തെ ഭരിക്കുകയും ചെയ്യും. $ലേവിയുടെ 
കുടുംബത്തില്‍നിന്നും എപ്പോഴും പുരോഹിത 
ന്മാരുമുണ്ടായിരിക്കും. ആ പുരോഹിതന്മാര്‍ 
എപ്പോഴും എന്‍െറ മുമ്പില്‍ നില്‍ക്കുകയും 
എനിക്കു ഹോമയാഗങ്ങളും ധാന്യബലികളും 
അര്‍പ്പിക്കുകയും ചെയ്യും.” 

19യഹോവയില്‍ നിന്നുള്ള ഈ സന്ദേശം 
യിരെമ്യാവിനു ലഭിച്ചു. 2യഹോവ പറയുന്നു, 
“രാത്രിയും പകലുമായി എനിക്കൊരു കരാറു 
ണ്ട്‌. അവര്‍ എന്നെന്നേക്കും തുടരുമെന്ന്‌ ഞാന്‍ 
സമ്മതിച്ചിട്ടുണ്ട. ആ കരാര്‍ മാറ്റാന്‍ നിങ്ങള്‍ക്കാ 
വില്ല. ആ കരാര്‍ നിങ്ങള്‍ക്കു മറ്റാന്‍ കഴിഞ്ഞാല്‍ 
മദാവീദും ലേവിയുമായുള്ള എന്‍െറ കരാറും 
നിങ്ങള്‍ക്കു മാറ്റാനാവും. അപ്പോള്‍ ദാവീദി 
ന്‍െറ പിന്‍ഗാമികള്‍ രാജാക്കന്മാരോ ലേവി 
യുടെ പിന്‍ഗാമികള്‍ പുരോഹിതന്മാരോ 














ഞങ്ങളുടെ 
നമ്മുടെ നീതി. 


നല്ലവനാകുന്നു യഹോവയാണ്‌ 


യിരെമ്യാവ്‌ 33:22-34:16 


ആയിരിക്കില്ല. 2എന്നാല്‍ ഞാന്‍ എന്‍െറ ദാസ 
നായ ദാവീദിനും ലേവിയുടെ ഗോത്രക്കാര്‍ക്കും 
നിരവധി പിന്‍ഗാമികളെ നല്‍കുകയും 
ചെയ്യും. ആകാശത്തെ എണ്ണമറ്റ നക്ഷത്രങ്ങളു 
ടെയത്രയുണ്ടായിരിക്കും അവര്‍. കടല്‍പ്പുറത്തെ 
മണല്‍ത്തരികളുടെയത്രയും ഉണ്ടായിരിക്കും 
അവര്‍. ആര്‍ക്കും അതെണ്ണാനാവില്ല.” 

മ3യിരെമ്യാവിന്‌ യഹോവയില്‍നിന്നുള്ള ഈ 
സന്ദേശം ലഭിച്ചു: 24“യിരെമ്യാവേ, ജനങ്ങ 
ളെല്ലാം എന്തുപറയുന്നുവെന്നു നീ കേട്ടിരുന്നു 
വോ? അവര്‍ പറയുകയാണ്‌, “യിസ്രായേല്‍, 
യെഹൂദാ എന്നീ കുടുംബങ്ങളില്‍നിന്ന്‌ യഹോ 
വ അകന്നുപോയി. യഹോവ അവരെ തെര 
ഞ്ഞെടുക്കുകയും പിന്നെ തിരസ്കരിക്കുകയും 
ചെയ്തു.” ഒരു ജനതയായി തുടരാന്‍ അവരി 
ഷ്ടപ്പെടാത്ത നിലയില്‍ എന്‍െറ ജനതയെ 
അവര്‍ വെറുത്തു.” 

യഹോവ പറയുന്നു, “രാവും പകലുമാ 
യുള്ള എന്‍െറ കരാര്‍ തുടര്‍ന്നില്ലെങ്കില്‍, ആകാ 
ശത്തിനും ഭൂമിക്കുമായി ഞാന്‍ നിയമങ്ങളുണ്ടാ 
ക്ഴൂന്നില്ലെങ്കില്‍, ഞാന്‍ ആ ജനതയെ വിട്ടുപോ 
യേക്കാം. 4പിന്നെ ഞാന്‍ യാക്കോബിന്‍റെ 
പിന്‍ഗാമികളില്‍നിന്നും അകന്നേക്കാം. പിന്നെ, 
അബ്രാഹാമിന്‍െറയും യിസ്ഹാക്കിന്‍െറയും 
യാക്കോബിന്‍െറയും പി൯ഗാമികളുടെ ഭരണാ 
ധിപന്മാരാകാ൯ ദാവീദിന്െറ പിന്‍ഗാമികളെ 
ഞാന്‍ അനുവദിച്ചെന്നുവരികയില്ല. പക്ഷേ 
ദാവീദ്‌ എന്‍െറ ദാസനാകുന്നു. അവരോടു 
ഞാന്‍ കാരുണ്യം കാട്ടുകയും ചെയ്യും. ആ ജന 
ങ്ങള്‍ക്കു ഞാന്‍ പിന്നെയും നന്മകളുണ്ടാക്കുക 
യും ചെയ്യും.” 








യെഹൂദയിലെ രാജാവായ സിദെ 
ക്കീയാവിന്‌ ഒരു താക്കീത്‌ 

3 യഹോവയില്‍നിന്നുള്ള സന്ദേശം യിരെ 
മ്യാവിനു ലഭിച്ചു. ബാബിലോണിലെ 
രാജാവായ നെബുഖദ്നേസര്‍ യെരൂശലേമിനും 
അതിനുചുറ്റുമുള്ള പട്ടണങ്ങള്‍ക്കുമെതിരെ പട 
വെട്ടിക്കൊണ്ടിരിക്കവേയാണ്‌ ഈ സന്ദേശം 
ലഭിച്ചത്‌. നെബൂഖദ്നേസരിനോടൊപ്പം അദ്ദേ 
ഹത്തിന്‍െറെ മുഴുവന്‍ സൈന്യവും അദ്ദേഹ 
ത്തിന്‍റെ സാമ്രാജ്യത്തി൯കീഴിലുള്ള സകല 

രാജ്യങ്ങളുടെ സൈന്യവുമുണ്ടായിരുന്നു. 
ഇതായിരുന്നു സന്ദേശം: “യിസ്രായേല്‍ജന 
തയുടെ ദൈവമാകുന്നയഹോവ പറയുന്നു: 
യിരെമ്യാവേ, യെഹൂദയിലെരാജാവായ സിദെ 
ക്കീയാവിന്‍െറ അടുത്തേക്കു പോയി അവന്‍ 
ഈ സന്ദേശം നല്‍കുക: “സിദെക്കീയാവേ, 
യഹോവ പറയുന്നത്‌ ഇതാകുന്നു: യെരുശലേം 
നഗരം ഞാന്‍ ഉടനെ ബാബിലോണ്‍രാജാവിനു 
നല്‍കുകയും അയാളിതു കത്തിച്ചുകളയുകയും 
ചെയ്യും. സിദെക്കീയാവേ, ബാബിലോണിലെ 
രാജാവില്‍നിന്നും നീ രക്ഷപ്പെടില്ല. നീ തീര്‍ച്ച 
യായും പിടിക്കപ്പെടുകയും അവനു നല്‍ക 
പെടുകയും ചെയ്യും. ബാബിലോണ്‍രാജാ 
വിനെ നീ സ്വന്തം കണ്ണുകള്‍കൊണ്ടു കാണും. 
അവന്‍ നിന്നോടു മുഖാമുഖം സംസാരിക്കു 
കയും നീ ബാബിലോണിലേക്കു പോവുകയും 
ചെയ്യും. യെഹൂദയിലെ രാജാവായ സിദെ 
ക്കീയാവേ, പക്ഷേ യഹോവയുടെ വാഗ്ദാനം 
ചെവിക്കൊള്ളുക. നിന്നെപ്പറ്റി യഹോവ പറ 
യുന്നത്‌ ഇതാണ്‌: നീ ഒരു വാളിനാല്‍ വധിക്ക 
പ്പെടുകയില്ല. “സമാധാനപരമായ രീതിയില്‍ 
നീ മരിക്കും. ജനങ്ങള്‍ നിനക്കുമുമ്പു രാജാക്ക 








756 


ന്മാരായിരുന്ന നിന്‍െറ പൂര്‍വ്വികര്‍ക്ക്‌ ആദര 
വായി ചിതാഗ്നി കൊളുത്തി. അതേപോലെ 
നിന്നെ ആദരിക്കാനും ജനം ചിതാഗ്നി കൊളു 
ത്തും. അവര്‍ നിനക്കായി വിലപിക്കും. അവര്‍ 
വ്യസനത്തോടെ പറയും, “ഓ, യജമാനനേ!” 
ഞാന്‍ സ്വയം നിന്നോട്‌ ഈ വാഗ്ദാനം ചെയ്യു 
ന്നു.” യഹോവയില്‍ നിന്നുള്ളതായിരുന്നു ഈ 
സന്ദേശം. 

അതിനാല്‍ യിരെമ്യാവേ, യഹോവയുടെ 
സന്ദേശം യെരുശലേമില്‍വച്ച്‌ സിദെക്കീയാ 
വിനു നല്‍കി. 7ബാബിലോണ്‍രാജാവിന്‍െറ 
സൈന്യം യെരൂശലേമിനെതിരെ യുദ്ധം ചെയ്യു 
മ്പോഴായിരുന്നു അത്‌. ബാബിലോണ്‍സൈ 
ന്യം, പിടിച്ചടക്കപ്പെടാതിരുന്ന യെഹൂദയിലെ 
നഗരങ്ങളോടും പൊരുതുകയായിരുന്നു. ലാക്കീ 
ശ്‌, അസെക്കാ എന്നിവയായിരുന്നു ആ നഗര 
ങ്ങള്‍. യെഹൂദയില്‍ പ്രതിരോധിക്കപ്പെട്ടിരുന്ന 
നഗരങ്ങള്‍ അവ മാത്രമായിരുന്നു. 














ജനങ്ങള്‍ തങ്ങളുടെ കരാര്‍ ലംഘിക്കുന്നു 

സേകല എബ്രായ അടിമകള്‍ക്കും സ്വാത 
ന്ര്രം നല്‍കുന്നതിന്‌ സിദെക്കീയാരാജാവ്‌ 
സകല യെരൂശലേംകാരുമായി ഒരു കരാര്‍ ഉണ്ടാ 
ക്കിയിരുന്നു. സിദെക്കീയാവ്‌ ആ കരാര്‍ ഉണ്ടാ 
ക്കിയതിനു ശേഷം യഹോവയില്‍ നിന്നുള്ള 
ഒരു സന്ദേശം യിരെമ്യാവിനു ലഭിച്ചു. “ഓരോരു 
ത്തരും തന്‍െറ എബ്രായ അടിമകളെ മോചിപ്പി 
ക്കേണ്ടിയിരുന്നു. എബ്രായരായ സകലആണണ്‍, 
പെണ്‍ അടിമകളും മോചിതരാകേണ്ടിയിരുന്നു. 
യെഹൂദാഗോത്രത്തിലാരും മറ്റൊരാളെ അടിമ 
യായി വയ്ക്കരുതായിരുന്നു. 14അതിനാല്‍ സക 
ല യെഹുദാനേതാക്കളും ജനങ്ങളും ഈ കരാര്‍ 
സ്വീകരിച്ചു. എല്ലാവരും തങ്ങളുടെ ആണ്‍ 
പെണ്‍ അടിമകളെ സ്വതന്ത്രരാക്കണം. ആരും 
ആരെയും അടിമയാക്കരുത്‌. എല്ലാവരും അതം 
ഗീകരിക്കുകയും സകലഅടിമകളും മോചിത 
രാകുകയും ചെയ്തു. 1॥പക്ഷേ അതിനുശേഷം 
അടിമകള്‍ ഉണ്ടായിരുന്നവര്‍ക്ക്‌ മനംമാറ്റമുണ്ടാ 
യി. അതിനാലവര്‍ തങ്ങള്‍ സ്വതന്ത്രരാക്കിയ 
വരെ പിടിച്ച്‌ വീണ്ടും അടിമകളാക്കി. 

12അപ്പോള്‍ യിരെമ്യാവിന്‌ യഹോവയുടെ 
സന്ദേശം ലഭിച്ചു: 3യിരെമ്യാവേ, യിസ്രായേല്‍ 
ജനതയുടെ ദൈവമാകുന്ന യഹോവ പറയു 
ന്നത്‌ ഇതാകുന്നു: “നിങ്ങളുടെ പൂര്‍വ്വികരെ 
ഞാന്‍ ഈജിപ്തിലെ അടിമത്തത്തില്‍നിന്നും 
മോപപ്പിചി: അതു ചെയ്തപ്പോള്‍ ഞാന്‍ അവ 
രുമായി ഒരു കരാറുണ്ടാക്കി. 4നിങ്ങളുടെ പൂര്‍ 
വ്വികരോടു ഞാന്‍ പറഞ്ഞു: “ഓരോ ഏഴു 
കൊല്ലം കഴിയുമ്പോഴും ഓരോരുത്തരും തങ്ങ 
ളുടെ എബ്രായ അടിമകളെ സ്വതന്ത്രമാക്കണം. 
ഒരു എബ്രായക്കാര൯ന്‍ സ്വയം അടിമയായി 
നിങ്ങള്‍ക്കു വിറ്റാല്‍ ആറുവര്‍ഷത്തെ സേവന 
ത്തിനുശേഷം അയാളെ സ്വതന്ത്രനാക്കണം.” 
എന്നാല്‍ നിങ്ങളുടെ പൂര്‍വ്വികര്‍ എന്നെ ശ്രദ്ധി 
ക്കുകയോ ഞാന്‍ പറയുന്നത്‌ ചെവിക്കൊള്ളു 
കയോ ചെയ്തില്ല. കുറച്ചു കാലംമുമ്പ്‌ 
നിങ്ങള്‍ ശരിയായതു ചെയ്യാന്‍ നിങ്ങളുടെ മന 
സ്റ മാറ്റി നിങ്ങള്‍ ഓരോരുത്തരും അടിമകളാ 
യിരുന്ന എബ്രായരെ സ്വതന്ത്രരാക്കി. എന്‍െറ 
നാമത്തില്‍ വിളിക്കപ്പെടുന്ന ആലയത്തില്‍വച്ച്‌ 
എന്‍െറ മുമ്പില്‍ നിങ്ങള്‍ ഒരു കരാറുപോലുമു 
ണ്ടാക്കിയിരുന്നു. 1 എന്നാലിപ്പോള്‍ നിങ്ങള്‍ മന 
സ്തൂമാറ്റിയിരിക്കുന്നു. എന്‍െറ നാമത്തെ ആദരി 
ക്കുന്നില്ലെന്നു നിങ്ങള്‍ കാണിച്ചിരിക്കുന്നു. 














757 


എങ്ങെനയാണു നിങ്ങളിതു ചെയ്തത്‌? 
നിങ്ങള്‍ സ്വതന്ത്രരാക്കിയ ആണ്‍അടിമയെയും 
പെണ്‍അടിമയെയും നിങ്ങളില്‍ ഓരോരുത്തരും 
തിരിച്ചെടുത്തു. നിങ്ങളവരെ വീണ്ടും ബല 
മായി അടിമകളാക്കിയിരിക്കുന്നു. 

17*അതിനാല്‍ യഹോവ പറയുന്നതിതാകു 
ന്നു: “നിങ്ങള്‍ എന്നെ അനുസരിച്ചിരുന്നില്ല. 
നിങ്ങള്‍ നിങ്ങളുടെ എബ്രായ സഹജീവിക 
ള്‍ക്കു സ്വാതന്ത്യം നല്‍കിയിരുന്നില്ല. എന്തു 
കൊണ്ടെന്നാല്‍, നിങ്ങള്‍ ഞാന്‍ “സ്വാതന്ത്രം?” 
നല്‍കും എന്ന കരാര്‍ പാലിച്ചില്ല. ഇതാകുന്നു 
യഹോവയുടെ സന്ദേശം. “വാളുകള്‍കൊണ്ടും 
മാരകരോഗങ്ങള്‍കൊണ്ടും പട്ടിണികൊണ്ടും 
വധിക്കപ്പെടാനുള്ള “സ്വാതന്ത്രം” ഞാന്‍ നിങ്ങ 
ള്‍ക്കു പ്രഖ്യാപിക്കുന്നു! നിങ്ങളെക്കുറിച്ചു കേള്‍ 
ക്കുമ്പോള്‍ത്തന്നെ ഭൂമിയിലെ സകലരാജ്യ 
ങ്ങളും ഭയചകിതമാകുന്ന തരത്തില്‍ നിങ്ങ 
ളുടെ അവസ്ഥ ഞാന്‍ ഭീകരമാക്കും. 18എനന്‍െറ 
കരാറിനെ ലംഘിക്കുകയും എന്‍െറ മുമ്പാകെ 
ചെയ്ത വാഗ്ദാനങ്ങള്‍ പാലിക്കാതിരിക്കുക 
യും ചെയ്യുന്നവരെ ഞാന്‍ കൈമാറ്റം ചെയ്യും. 
ഇവര്‍ ഒരു പശുക്കുട്ടിയെ എന്‍െറ മുമ്പില്‍വച്ച്‌ 
രണ്ടു കഷണങ്ങളാക്കുകയും ആ കഷണങ്ങള്‍ 
ക്കിടയില്‍ നടക്കുകയും ചെയ്തു. 1എന്‍റെറ 
മുമ്പില്‍ വച്ച്‌ കരാറുണ്ടാക്കിയപ്പോള്‍ പശുക്കു 
ട്ടിയുടെ രണ്ടു കഷണങ്ങള്‍ക്കിടയിലൂടെ നടന്ന 
വര്‍ ഇവരൊക്കെയാണ്‌: യെഹൂദയിലെയും 
യെരുശലേമിലെയും നേതാക്കള്‍, കോടതിയി 
ലെ പ്രമുഖ ഉദ്യോഗസ്ഥന്മാര്‍, പുരോഹിതര്‍, 
പിന്നെ ആ ദേശവാസികള്‍, 22അതിനാല്‍ 
ഞാനവരെ അവരുടെ ശത്രുക്കള്‍ക്കും അവരെ 
കൊല്ലാനാഗ്രഹിക്കുന്ന സകലര്‍ക്കുമായി നല്‍ 
കും. അവരുടെ ശരീരങ്ങള്‍ ആകാശത്തിലെ പറ 
വകള്‍ക്കും ഭൂമിയിലെ കാട്ടുമൃഗങ്ങള്‍ക്കും ഭക്ഷ 
ണമായിത്തീരും. 21യെഹൂദയിലെരാജാവായ 
സിദെക്കീയാവിനെയും അവന്‍െറ നേതാക്കളെ 
യും ഞാന്‍ അവരുടെ ശത്രുക്കള്‍ക്കും അവരെ 
കൊല്ലാനാഗ്രഹിക്കുന്നവര്‍ക്കും നല്‍കും. ബാബി 
ലോണുകാരുടെസേന യെരുശലേം വിട്ടുപോ 
യെങ്കിലും യെഹൂദയിലെ രാജാവായ സിദെ 
ക്കീയാവിനെയും അവന്‍െറയാളൂകളെയും 
ഞാന്‍ ബാബിലോണ്‍രാജാവിനു നല്‍കും. 
മപക്ഷേ, ബാബിലോണ്‍സൈന്യത്തെ തിരി 
കെ യെരൂശലേമിലേക്കു കൊണ്ടുവരാന്‍ ഞാന്‍ 
കല്പിക്കും.” യഹോവയില്‍ നിന്നുള്ള സന്ദേശമി 
താകുന്നു: “ഞാന്‍ കല്പിക്കും. ആ സൈന്യം യെരൂ 
ശലേമിനെതിരെ യുദ്ധം ചെയ്യും. അവര്‍ അതി 
നെ പിടിച്ചടക്കുകയും തീകത്തിച്ചു നശിപ്പിക്കു 
കയും ചെയ്യും. യെഹൂദയുടെ ദേശത്തെ നഗര 
ങ്ങളും ഞാന്‍ നശിപ്പിക്കും. ആ നഗരങ്ങള്‍ ശൂന്യ 
മരുഭൂമിയായിത്തീരും. ആരും അവിടെ വസി 
ക്കുകയില്ല.” 














ഉത്തമോദാഹരണമായ രേഖാ 
ബിന്‍െറ കുടുംബം 

ടു യെഹോയാക്കീം യെഹൂദയിലെ രാജാ 

വായിരുന്ന കാലത്ത്‌ യിരെമ്യാവിനു 
യഹോവയില്‍ നിന്നുള്ള സന്ദേശം ലഭിച്ചു. 
യോശീയാരാജാവിനന്‍െറ പുത്രനായിരുന്നു യെ 
ഹോയാക്കീം. യഹോവയില്‍ നിന്നുള്ള സന്ദേ 
ശം ഇതായിരുന്നു: 2“യിരെമ്യാവേ, രേഖാബി 
ന്‍െറ കുടുംബത്തിലേക്കു പോവുക. യഹോവ 
യുടെ ആലയത്തിലെ പാര്‍ശ്ചമുറികളില്‍ ഒന്നി 
ലേക്കു വരാന്‍ അവരോടാവശ്യപ്പെടുക. അവര്‍ 


യിരെമ്യാവ്‌ 34:17-35:13 


ക്കു കുടിക്കാന്‍ വീഞ്ഞു നല്‍കുക.” 3അതിനാല്‍ 
ഞാന്‍ യയസന്യാവിനെ തേടിപ്പോയി. ഹബ 
സിന്യാവ്‌ എന്നൊരാളുടെ പുത്രനായ യിരെ 
മ്യാവിന്‍൯ന്‍െറ പുത്രനായിരുന്നു യയസന്യാവ്‌, 
യയസന്യാവിന്‍െറ എല്ലാ സഹോദരന്മാരെയും 
പുത്രന്മാരെയും ഞാന്‍ കണ്ടുമുട്ടി. രേഖാബ്യകു 
ടുംബത്തെ മുഴുവനും എനിക്ക്‌ ഒരു മിച്ചുകിട്ടി. 
പിന്നെ, ഞാന്‍ രേഖാബ്യകുടുംബത്തെ മുഴുവ 
നും യഹോവയുടെ ആലയത്തിലേക്കു കൊണ്ടു 
വന്നു.-ഹാനാന്‍െറ പുത്രന്മാരുടെ മുറിയെന്നറി 
യപ്പെടുന്ന മുറിയിലേക്കു ഞങ്ങള്‍ പോയി- 
ഇഗ്ദല്യാ എന്നൊരാളുടെ പുത്രനായിരുന്നു 
ഹാനാന്‍. ഹാനാ൯ ഒരു ദൈവപൂരുഷനായി 
രുന്നു. അത്‌ യെഹൂദയിലെ രാജകുമാരി വസി 
ക്കുന്നതിനന്‍െറെ അടുത്ത മുറിയായിരുന്നു. അത്‌ 
ശല്ലൂമി൯ന്‍െറെ പുത്രനായ മയസേയാവിന്‍െറെ 
മുറിക്കു മുകളിലായിരുന്നു. ആലയത്തിലെ 
ദ്വാരപാലകനായിരുന്നു മയസേയാവ്‌. അന 
ന്തരം ഞാന്‍ വീഞ്ഞുനിറച്ച ഏതാനും പാത്ര 
ങ്ങള്‍ രേഖാബിന്‍െറ കുടുംബത്തിനുമുമ്പില്‍ 
വച്ചു. “കുറച്ചു വീഞ്ഞുകുടിക്കുക.” എന്നു 
ഞാനവരോടു പറയുകയും ചെയ്തു. 

















എന്നാല്‍ രേഖാബ്യകൂടുംബം മറുപടി പറ 
ഞ്ഞു: “ഞങ്ങള്‍ ഒരിക്കലും വീഞ്ഞു കുടിക്ക 
യില്ല. ഞങ്ങള്‍ ഒരിക്കലും ഇതു കുടിക്കില്ല. 


എന്തെന്നാല്‍ ഞങ്ങളുടെ പൂര്‍വ്വികന്‍ രേഖാ 
ബിനന്‍െറ പുത്രന്‍ യോനാദാബ്‌ ഞങ്ങള്‍ക്കൊരു 
കല്പന നല്‍കിയിട്ടുണ്ട്‌: “നിങ്ങളും നിങ്ങളുടെ 
പിന്‍ഗാമികളും ഒരിക്കലും വീഞ്ഞു കുടിക്കരുത്‌. 
മാത്രവുമല്ല, നിങ്ങളൊരിക്കലും വീടുകള്‍ 
പണിയുകയോ വിത്തുകള്‍ പാകുകയോ മുന്തി 
രിത്തോപ്പു വച്ചു പിടിപ്പിക്കുകയോ അരുത്‌. 
നിങ്ങളൊരിക്കലും അത്തരം കാര്യങ്ങള്‍ ചെയ്യ 
രുത്‌. നിങ്ങള്‍ കൂടാരങ്ങളിലേ വസിക്കാവൂ. 
അങ്ങനെ ചെയ്താല്‍ നിങ്ങള്‍ മാറിമാറിച്ചെ 
ല്ലുന്ന സ്ഥലങ്ങളില്‍ വളരെക്കാലം ജീവിക്കും.” 
അതിനാല്‍ ഞങ്ങള്‍ രേഖാബുകാര്‍ ഞങ്ങളുടെ 
പൂര്‍വ്വികനായ യോനാദാബിന്‍െറ കല്പന അനു 
സരിക്കുന്നു. ഞങ്ങളൊരിക്കലും വീഞ്ഞു കൂടി 
ക്കുന്നില്ല. ഞങ്ങളുടെ ഭാര്യമാരോ പുത്രന്മാരോ 
പുത്രിമാരോ ഒരിക്കലും വീഞ്ഞു കുടിക്കുന്നില്ല. 
ഞങ്ങളൊരിക്കലും താമസിക്കാന്‍ വീടുകളു 
ണ്ടാക്കുന്നില്ല. ഞങ്ങള്‍ ഒരിക്കലും മുന്തിരിത്തോ 
പ്പുകളോ വയലുകളോ സ്വ്വന്തമാക്കുന്നില്ല. 
ഞങ്ങള്‍ ഒരിക്കലും കൃഷിചെയ്യുന്നുമില്ല. 
10ഞങ്ങള്‍ കൂടാരങ്ങളില്‍ വസിക്കുകയും ഞങ്ങ 
ളുടെ പൂര്‍വ്വികനായ യോനാദാബ്‌ ഞങ്ങളോടു 
കല്ിച്ചിരിക്കുന്നത്‌ അനുസരിക്കുകയും ചെ 
യ്തു. 1എന്നാല്‍ ബാബിലോണിലെ രാജാ 
വായ നെബുഖദ്നേസര്‍ യെഹൂദാരാജ്യം ആക്ര 
മിച്ചപ്പോള്‍ ഞങ്ങള്‍ യെരൂശലേമിലേക്കു പോ 
വുകയുണ്ടായി. ഞങ്ങള്‍ പരസ്പരം പറഞ്ഞു, 
“വരൂ, ബാബിലോണുകാരുടെ സൈന്യത്തില്‍ 
നിന്നും അരാമ്യസൈന്യത്തില്‍നിന്നും രക്ഷപ്പെ 
ടുന്നതിനായി നമുക്ക്‌ യെരൂശലേമിലേക്കു 
പോകാം.” അങ്ങനെ ഞങ്ങള്‍ യെരൂശലേമില്‍ 
തങ്ങി.” 

12അപ്പോള്‍ യഹോവയില്‍നിന്നുള്ള സന്ദേ 
ശം യിരെമ്യാവിനു ലഭിച്ചു: 13സര്‍വ്വശക്തനായ 
യഹോവ, യിസന്ധരായേലിന്‍െറ ദൈവം പറയു 
ന്നു: “യിരെമ്യാവേ, യെഹൂദക്കാരോടും യെരുശ 
ലേംകാരോടും ചെന്ന്‌ ഈ സന്ദേശം പറയുക: 
നിങ്ങള്‍ ഒരു പാഠം പഠിക്കുകയും എന്‍െറ 
സന്ദേശം അനുസരിക്കുകയും ചെയ്യണം.” 























യിരെമ്യാവ്‌ 35:14-36:12 


യഹോവയില്‍ നിന്നുള്ളതാകുന്നു ഈ സന്ദേശം. 
14“രേഖാബിന്‍െറ പുത്രനായ യോനാദാബ്‌ 
തന്‍െറ പുത്രന്മാരോടു വീഞ്ഞു കൂടിക്കരുതെ 
ന്നും കല്പന അനുസരിക്കപ്പെടണമെന്നും കല്ലി 
ച്ചു. ഇന്നുവരെ യോനാദാബിനന്‍െറ പിന്‍ഗാമി 
കള്‍ തങ്ങളുടെ പൂര്‍വ്വികന്‍െറ കല്പന അനുസ 
രിച്ചു. അവര്‍ വീഞ്ഞു കുടിക്കുന്നുമില്ല. പക്ഷേ 
ഞാനാകുന്നു യഹോവ. ഞാന്‍ യെഹൂദക്കാ 
രായ നിങ്ങള്‍ക്ക്‌ വീണ്ടും വീണ്ടും സന്ദേശങ്ങള്‍ 
നല്‍കി, പക്ഷേ നിങ്ങള്‍ അനുസരിച്ചില്ല. 
1നിങ്ങള്‍ യിസ്രായേലുകാരുടെയും യെഹൂദ 
ക്കാരുടെയും അടുത്തേക്കു ഞാന്‍ എന്‍െറ ദാസ 
ന്മാരായ പ്രവാചകരെ അയച്ചു. അവരെ ഞാ൯ 
വീണ്ടും വീണ്ടും നിങ്ങളുടെയടുത്തേക്കയച്ചു. 
ആ പ്രവാചകര്‍ നിങ്ങളോടു പറഞ്ഞു, “നിങ്ങള്‍ 
ഓരോ യിസ്രായേലുകാരനും യെഹൂദക്കാരനും 
തിന്മകള്‍ ചെയ്യുന്നതു നിര്‍ത്തണം. നിങ്ങള്‍ 
നല്ലവരായരിക്കണം. അന്യദൈവങ്ങളുടെ ഭക്ത 








758 


വെന്ന്‌ യെഹൂദയുടെ കുടുംബം കേട്ടേക്കാം. 
അവര്‍ തിന്മ ചെയ്യുന്നത്‌ അവസാനിപ്പിക്കു 
കയും ചെയ്തേക്കാം. അവരങ്ങനെ ചെയ്താല്‍, 
അവര്‍ ചെയ്തിരിക്കുന്ന സകലപാപങ്ങളും 
ഞാന്‍ പൊറുക്കും.” 

4ദ്അതിനാല്‍ ബാരുക്ക്‌ എന്നു പേരുള്ളയാളെ 
യിരെമ്യാവു വിളിച്ചു. നേര്യാവിന്‍െറ പൂത്രനാ 
യിരുന്നു ബാരൂക്ക്‌. യഹോവ തനിക്കു നല്‍കി 
യിരുന്ന സന്ദേശം യിരെമ്യാവ്‌ അയാളോടു 
പറഞ്ഞു. യിരെമ്യാവു പറഞ്ഞുകൊണ്ടിരുന്ന 
പ്പോള്‍ ബാരുക്ക്‌ ഒരു ചുരുളില്‍ ആ സന്ദേശ 
ങ്ങള്‍ എഴുതിവച്ചു. അനന്തരം യിരെമ്യാവ്‌ 
ബാരൂക്കിനോടു പറഞ്ഞു, “എനിക്ക്‌ യഹോവ 
യുടെ ആലയത്തിലേക്കു പോകുവാനാവില്ല. 
എനിക്ക്‌ അവിടേക്കു പോകാന്‍ അനുവാദമില്ല. 
അതിനാല്‍ താങ്കള്‍ യഹോവയുടെ ആലയ 
ത്തിലേക്കു പോകണമെന്നാണെനന്‍െറയാഗ്രഹം. 
ഉപവാസദിനത്തില്‍ അവിടേക്കു പോവുകയും 

















രാകരുത്‌. അവരെ ആരാധിക്കുകയോ സേവിക്കു 
കയോ അരുത്‌. നിങ്ങള്‍ എന്നെ അനുസരിക്കുക 
യാണെങ്കില്‍, ഞാന്‍ നിങ്ങള്‍ക്കും നിങ്ങളുടെ 
പൂര്‍വ്വികര്‍ക്കും നല്‍കിയ ദേശത്തു നിങ്ങള്‍ 
വസിക്കും.” പക്ഷേ നിങ്ങള്‍ എന്‍െറ സന്ദേശ 
ത്തെ ചെവിക്കൊണ്ടില്ല. 1ഭയോനാദാബിന്‍െറ 
പിന്‍ഗാമികള്‍ ഞങ്ങളുടെ പൂര്‍വ്വികന്‍ നല്‍കി 
യ കല്പനകള്‍ അനുസരിച്ചു. പക്ഷേ, യെഹൂദ 
ക്കാര്‍ എന്നെ അനുസരിച്ചതേയില്ല.” 

17അതിനാല്‍ സര്‍വ്വശക്തനായ ദൈവമാകു 
ന്ന യഹോവ, യിസ്ഡ്രായേലിന്‍െറ ദൈവം പറ 
യുന്നു: “യെഹുദയ്ക്കും യെരുശലേമിനും അന 
വധി ദൂരിതങ്ങളുണ്ടാകുമെന്നു ഞാന്‍ പറഞ്ഞു. 
വൈകാതെതന്നെ ഞാനിതെല്ലാം നടപ്പാക്കും. 
ഞാ൯ ആ ജനതയോടു സംസാരിച്ചു. പക്ഷേ 
അവരതു കേള്‍ക്കാന്‍ കൂട്ടാക്കിയില്ല. ഞാനവരെ 
വിളിച്ചു, പക്ഷേ അവരെന്നോടു മറുപടി പറ 
ഞ്ഞില്ല.” 

18അനന്തരം യിരെമ്യാവ്‌, രേഖാബ്യയുടെ 
കുടുംബത്തോടു പറഞ്ഞു: “സര്‍വ്വശക്തനായ 
യഹോവ, യിസ്രായേലിന്‍റെ ദൈവം പറയു 











പുരുളിലുള്ളത്‌ ജനത്തെ വായിച്ചു കേള്‍പ്പിക്കു 
കയും ചെയ്യുക. ഞാ൯ പറഞ്ഞുകൊണ്ടിരുന്ന 
പ്പോള്‍ നീ ചുരുളുകളില്‍ എഴുതിയെടുത്ത 
യഹോവയുടെ സന്ദേശം ജനങ്ങളോടു പറ 
യുക. തങ്ങള്‍ വസിച്ചുകൊണ്ടിരിക്കുന്ന പട്ടണ 
ങ്ങളില്‍നിന്ന്‌ യെരൂശലേമിലേക്കു വന്ന സകല 
യെഹൂദക്കാര്‍ക്കുമായി ആ സന്ദേശങ്ങള്‍ വായി 
ക്കുക. 7ഒരുപക്ഷേ അവര്‍ യഹോവയോടു 
സഹായം അഭ്യര്‍ത്ഥിച്ചേക്കാം. ഒരുപക്ഷേ 
ഓരോരുത്തരും തിന്മകള്‍ ചെയ്യുന്നതു നിര്‍ത്തി 
യേക്കാം. താനവരോടു വളരെ കോപ്പിച്ചിരി 
ക്കുന്നുവെന്ന്‌ യഹോവ പ്രഖ്യാപിച്ചിരിക്കുന്നു.” 
അതിനാല്‍, പ്രവാചകനായ യിരെമ്യാവ്‌ ആവ 
ശ്യപ്പെട്ടതെല്പാം നേര്യാവിന്‍െറ പുത്രനായ 
ബാരുക്ക്‌ അനുസരിച്ചു. ചുരുളിലെഴുതിയിരുന്ന 
യഹോവയുടെ സന്ദേശം ബാരുക്ക്‌ ഉറക്കെ വാ 
യിച്ചു, യഹോവയുടെ ആലയത്തില്‍വച്ചാണ്‌ 
അയാള്‍ അതു വായിച്ചത്‌. 
യെഹോയാക്കീമിന്‍െറെ അഞ്ചാം ഭരണവര്‍ഷ 
ത്തിന്‍െറ ഒമ്പതാംമാസം ഒരു ഉപവാസം പ്രഖ്യാ 
പിക്കപ്പെട്ടു. യെരൂശലേം നഗരങ്ങളില്‍ വസി 











ന്നു, “നിങ്ങള്‍ നിങ്ങളുടെ പൂര്‍വ്വികനായ യോ 
നാദാബിനന്‍െെറ കല്ലനകളനുസരിച്ചു. യോനാദാ 
ബിനന്‍െറ ഉപദേശങ്ങളെല്ലാം നിങ്ങളനുസരിച്ചു. 
അവന്‍ കല്ലിച്ചതെല്ലാം നിങ്ങള്‍ ചെയ്തു. 
19അതിനാല്‍ സര്‍വ്വശക്തനായ യഹോവ, യി 
സ്രായേലിന്‍െറെ ദൈവം പറയുന്നു: രേഖാബി 
ന്‍െറ പുത്രനായ യോനാദാബിനന്‍െറ ഒരു പിന്‍ 
ഗാമി എന്നും എന്‍െറ സേവകനായുണ്ടാകും.”” 











യിരെമ്യാവിന്‍െറ ചുരുള്‍ യെഹോ 
യാക്കീംരാജാവ്‌ കത്തിക്കുന്നു 

യഹോവയില്‍നിന്നുള്ള സന്ദേശം യിരെ 
3 മ്യാവിനു ലഭിച്ചു. അത്‌ യോശീയാവി 
ന്‍െറ പുത്രനായ യെഹോയാക്കീമിന്‍െറെ നാലാം 
ഭരണവര്‍ഷത്തിലായിരുന്നു. യെഹൂദയിലെ 
രാജാവായിരുന്നു യെഹോയാക്കീം. ഇതായി 
രുന്നു യഹോവയുടെ സന്ദേശം: 2“യിരെമ്യാവേ, 
ഒരു ചുരുളെടുത്ത്‌ ഞാന്‍ നിന്നോടു പറഞ്ഞി 
ട്ടുള്ള സന്ദേശങ്ങളെല്ലാം അതിലെഴുതി വയ്ക്കു 
ക. യിസ്രായേല്‍ യെഹൂദാരാഷ്ട്രങ്ങളെപ്പറ്റിയും 
മറ്റെല്ലാ രാഷ്ട്രങ്ങളെപ്പറ്റിയും ഞാന്‍ നിന്നോടു 
സംസാരിച്ചിട്ടുണ്ട. യോശീയാവ്‌ രാജാവായിരു 
ന്നതു മുതല്‍ ഇന്നുവരെ ഞാന്‍ നിന്നോടു 
സംസാരിച്ചിട്ടുള്ള എല്ലാ വാക്കുകളും എഴുതുക. 
ഞാനവരോട്‌ എന്തു ചെയ്യാനാലോചിക്കുന്നു 





ക്കുന്ന സകലമനുഷ്യരും യെഹൂദയിലെ പട്ടണ 
ങ്ങളില്‍നിന്നും യെരുശലേമിലേക്കുവന്നവരും 
യഹോവയ്ക്കു മുമ്പില്‍ ഉപവസിക്കണമെന്ന്‌. 
10അന്ന്‌, യിരെമ്യാവിന്‍െറ വാക്കുകളുള്ള സന്ദേ 
ശം ബാരുക്ക്‌ വായിച്ചു. ചുരുള്‍ വായിക്കുമ്പോള്‍ 
ബാരൂക്ക്‌ മുകളിലെ മുറ്റത്ത്‌ ഗെമര്യാവിന്‍െറ 
മുറിയിലായിരുന്നു. ആ മുറി ആലയത്തിനെറെ 
പുതിയ കവാടത്തിങ്കലെ പ്രവേശനദ്വാരത്തി 
നടുത്തായിരുന്നു. ശാഫാനന്‍െറ പുത്രനായിരുന്നു 
ഗെമര്യാവ്‌. ആലയത്തിലെ പകര്‍പ്പെഴുത്തുകാ 
രനായിരുന്നു അയാള്‍. 

11ബാരുക്ക്‌ ചുരുളില്‍നിന്നും വായിച്ച യഹോ 
വയുടെ സന്ദേശം മുഴുവനും മീഖായാവ്‌ എന്നു 
പേരായ ഒരാള്‍ കേട്ടു. ശാഫാന്‍െറ പുത്രനായ 
ഗെമര്യാവിന്‍െറ പുത്രനായിരുന്നു മീഖായാവ്‌. 
2തഹോവയില്‍നിന്നുള്ള സന്ദേശങ്ങള്‍ കേട്ട 
യൂടനെ മീഖായാവ്‌ രാജകൊട്ടാരത്തിലുള്ള 
കാര്യദര്‍ശിയുടെ മുറിയിലേക്കു പോയി. രാജ 
കൊട്ടാരത്തില്‍ സകലരാജകീയഉദ്യോഗസ്ഥ 
ന്മാരും ഇരിപ്പുണ്ടായിരുന്നു. ഇതായിരുന്നു 
ഉദ്യോഗസ്ഥന്മാരുടെ പേരുകള്‍: കാര്യദര്‍ശി 
യായ എലീശാമാ, ശെമയ്യാവിനെറെ പുത്രനായ 
ദെലായാവ്‌, അഖ്ബോരിനന്‍െറ പുത്രനായ എല്‍ 
നാഥാന്‍, ശാഫാന്‍െറ പുത്രനായ ഗെമര്യാവ്‌, 
ഹനന്യാവിന്‍െറ പുത്രനായ സിദെക്കീയാവ്‌ 








759 


എന്നിവരും മറ്റെല്ലാ ഉദ്യോഗസ്ഥന്മാരും അവി 
ടെയുണ്ടായിരുന്നു. 1ബാരുക്ക്‌ ചുരുളില്‍നിന്നും 
വായിച്ചു കേട്ടതു മുഴുവനും മീഖായാവ്‌ അവ 
രോടു പറഞ്ഞു. 
14അനന്തരം ആ ഉദ്യോഗസ്ഥന്മാര്‍ യെഹുദി 
എന്നു പേരായ ഒരാളെ ബാരുൂക്ക്‌ിനെറയടുത്തേ 
ക്കയച്ചു. ശെലെമ്യാവിന്‍റെറ പുത്രനായ നഥ 
ന്യാവിന്‍െറ പുത്രനായിരുന്നു യെഹൂദി. കൂശി 
യുടെ പുത്രനായിരുന്നു ശെലെമ്യാവ്‌. യെഹൂദി 
ബാരൂക്കിനോടു പറഞ്ഞു, “നീ വായിച്ച ചുരു 
ളുമെടുത്ത്‌ എന്‍െറയൊച്പം വരിക.” 
നേര്യാവിന്‍െറ പുത്രനായ ബാരുക്ക്‌ ചുരുളെ 
ടുക്കുകയും യെഹൂദിയോടൊലപ്പും ഉദ്യോഗസ്ഥ 
ന്മാരുടെയടുത്തേക്കു പോവുകയും ചെയ്തു. 
15അപ്പോള്‍ ഉദ്യോഗസ്ഥര്‍ ബാരൂക്കിനോടു 





യിരെമ്യാവ്‌ 36:13-32 


25പുരുള്‍ കത്തിച്ചുകളയരുതെന്ന്‌ യെഹോ 
യാക്കീംരാജാവിനോടു പറയുവാന്‍ ഏല്‍നാ 
ഥാന്‍, ദെലായാവ്‌, ശെമയ്യാവ്‌ എന്നിവര്‍ ശ്രമി 
ച്ചു. പക്ഷേ രാജാവ്‌ അവര്‍ പറയുന്നതു ശ്രവി 
ച്ചില്ല. പകര്‍പ്പെഴുത്തുകാരനായ ബാരുക്കിനെ 
യും യിരെമ്യാപ്രവാചകനെയും പിടികൂടാന്‍ 
യെഹോയാക്കീംരാജാവ്‌ ചിലരെ അയച്ചു. 
രാജാവിന്‍െറ പുത്രനായ യെരഹ്മെയേല്‍, 
അസ്രീയേലിന്‍െറ പുത്രനായ സെരായാവ്‌, 
അബ്ദേലിന്‍െറെ പുത്രനായ ശെലെമ്യാവ്‌ 
എന്നിവരായിന്നു അവര്‍. പക്ഷേ, യഹോവ 
അവരെ ഒളിപ്പിച്ചതിനാല്‍ അവര്‍ക്ക്‌ ബാരൂക്കി 
നെയും യിരെമ്യാവിനെയും കണ്ടുപിടിക്കാനാ 
യില്ല. 

27യഹോവയില്‍നിന്നുള്ള സന്ദേശം യിരെമ്യാ 




















പറഞ്ഞു, “ഇരുന്ന്‌ ചുരുള്‍ ഞങ്ങളെ വായിച്ചു 
കേള്‍പ്പിക്കുക.” 

അതിനാല്‍ ബാരുക്ക്‌ ചുരുള്‍ അവരെ വായി 
ച്ചുകേള്‍പ്പിച്ചു. 1ആ രാജകീയളദ്യോഗസ്ഥ 
ന്മാര്‍ ചുരുളിലെ സന്ദേശങ്ങള്‍ മുഴുവനും കേട്ടു. 
അപ്പോള്‍ അവര്‍ ഭയപ്പെടുകയും പരസ്പരം 
നോക്കുകയും ചെയ്തു. അവര്‍ ബാരുക്കിനോടു 
പറഞ്ഞു, “പുരുളിലെ ഈ സന്ദേശത്തെപ്പറ്റി 
നമ്മള്‍ യെഹോയാക്കീം രാജാവിനോടു പറ 
യണം.” 17അപ്പോള്‍ ഉദ്യോഗസ്ഥന്മാര്‍ ബാരൂക്കി 
നോടു ചോദിച്ചു, “ബാരുക്കേ, ഞങ്ങളോടു പറ 
യൂ, ഈ ചുരുളിലെഴുതിയിരിക്കുന്ന സന്ദേശം 
നിനക്കെവിടുന്നു കിട്ടി? യിരെമ്യാവ്‌ നിന്നോടു 
പറഞ്ഞ കാര്യങ്ങള്‍ നീ എഴുതിയെടുത്തില്ലേ?” 

18“അതെം,” ബാരുക്ക്‌ മറുപടി പറഞ്ഞു, 
“യിരെമ്യാവു പറഞ്ഞു, അതെല്ലാം ഞാന്‍ മഷി 
കൊണ്ട്‌ ചുരുളില്‍ എഴുതിവയ്ക്കുകയും 
ചെയ്തു.” 

19രാജകീയ ഉദ്യോഗസ്ഥന്മാര്‍ ബാരൂക്കിനോടു 
പറഞ്ഞു, “നീയും യിരെമ്യാവും പോയി ഒളി 
ക്കണം. നിങ്ങളെവിടെയാണൊളിക്കുന്നതെന്ന്‌ 
ആരോടും പറയുകയുമരുത്‌.” 

2%അനന്തരം രാജകീയ ഉദ്യോഗസ്ഥന്മാര്‍ പക 
ര്‍പ്പെഴുത്തുകാരനായ എലീശാമയുടെ മുറിയി 
ലേക്കു പോവുകയും ചുരുള്‍ അവിടെ വയ്ക്കു 
കയും ചെയ്തു. അവര്‍ യെഹോയാക്കീം രാജാ 
വിന്‍െറയടുത്തേക്കു പോയി അദ്ദേഹത്തോടു 
ചുരുളിനെല്പറ്റി എല്ലാം പറഞ്ഞു. 

21അതിനാല്‍ യെഹോയാക്കീം രാജാവ്‌ ചുരുള്‍ 
കൊണ്ടുവരാന്‍ യെഹൂദിയെ അയച്ചു, എലീശാ 
മയുടെ മുറിയില്‍നിന്നും ചുരുള്‍ എടുത്തുകൊ 
ണ്ടുവന്നു. അനന്തരം യെഹൂദിരാജാവിനെയും 
അദ്ദേഹത്തിനു ചുറ്റുമുണ്ടായിരുന്ന സകല 
ദാസന്മാരെയും ആ ചുരുള്‍ വായിച്ചുകേള്‍പ്പി 
ച്ചു. 2ഒമ്പതാം മാസത്തിലാണിതു സംഭവിച്ചത്‌. 
അതിനാല്‍ യെഹോയാക്കീംരാജാവ്‌ മഞ്ഞു 
കാലവസതിയിലായിരുന്നു. രാജാവിനുമുമ്പി 
ലെ അടുപ്പില്‍ തീ എരിയുന്നുണ്ടായിരുന്നു. 
2യെഹൂദി ചുരൂളില്‍ എഴുതിയിരിക്കുന്നതു 
വായിക്കാന്‍ തുടങ്ങി. പക്ഷേ അയാള്‍ രണ്ടോ 
മൂന്നോ ഖണ്ഡങ്ങള്‍ വായിച്ചു കഴിഞ്ഞപ്പോ 
ഴേക്ക്‌ യെഹോയാക്കീംരാജാവ്‌ ചുരുള്‍ തട്ടിപ്പറി 
ച്‌ ഒരു കത്തികൊണ്ട്‌ ആ ഖണ്ഡങ്ങള്‍ കീറി 
അടുപിലിട്ടു. അവസാനം ചുരുള്‍ മുഴുവനും 
തീയിലിട്ടു. 4യെഹോയാക്കീംരാജാവും അദ്ദേഹ 
ത്തിന്‍െറ ദാസന്മാരും ചുരുളിലെ സന്ദേശം മുഴു 
വന്‍ കേട്ടിട്ടും ഭയപ്പെട്ടില്ല. തെറ്റു ചെയ്യുന്നതി 
ലുള്ള പരിതാപം കാണിക്കാന്‍ അവര്‍ തങ്ങ 
ളുടെ വസ്ത്രങ്ങള്‍ വലിച്ചു കീറിയില്ല. 

















വിനു ലഭിച്ചു. യഹോവയില്‍ നിന്നുള്ള സന്ദേ 
ശം മുഴുവനടങ്ങുന്ന ചുരുള്‍ യെഹോയാക്കീം 
രാജാവ്‌ കത്തിച്ചതിനു ശേഷമാണ്‌ അതുണ്ടാ 
യത്‌. അത്‌ യിരെമ്യാവ്‌ ബാരൂക്കിനോടു പറയു 
കയും ബാരുക്ക്‌ ചുരുളില്‍ എഴുതിവയ്ക്കുകയും 
ചെയ്ത സന്ദേശമായിരുന്നു. യിരെമ്യാവിന്‌ 
യഹോവയില്‍നിന്നു ലഭിച്ച സന്ദേശം ഇതായി 
രുന്നു:28“യിരെമ്യാവേ, മറ്റൊരു ചുരുള്‍കൂടിയെടു 
ക്കുക. യെഹോയാക്കീംരാജാവ്‌ കത്തിച്ചു കള 
ഞ്ഞ ആദ്യത്തെ ചുരുളിലുണ്ടായിരുന്ന സന്ദേശം 
മുഴുവനും ഈ ചുരുളിലെഴുതുക. യിരെമ്യാ 
വേ, യെഹൂദയുടെ രാജാവായ യെഹോയാക്കീ 
മിനോടു ഇതും കൂടി പറയുക, “യഹോവ പറ 
യുന്നത്‌ ഇതാകുന്നു: യെഹോയാക്കീം, നീ ആ 
ചുരുള്‍ കത്തിച്ചു. നീ പറഞ്ഞു, “ബാബി 
ലോണ്‍രാജാവ്‌ തീര്‍ച്ചയായും വരികയും ഈ 
ദേശത്തെ നശിപ്പിക്കുമെന്നും യിരെമ്യാവെഴുതി 
യത്‌ എന്തുകൊണ്ടെന്നോ? ഈ ദേശത്തുള്ള മനു 
ഷ്രെയും മൃഗങ്ങളെയും ബാബിലോണ്‍രാ 
ജാവു നശിപ്പിക്കുമെന്ന്‌ അവനെന്തുകൊണ്ടാ 
ണു പറഞ്ഞത്‌?” 3ിയെഹൂദയിലെ രാജാവായ 
യെഹോയാക്കീമിനെപ്പറ്റി അതിനാല്‍ യഹോവ 
പറയുന്നത്‌ ഇതാണ്‌: യെഹോയാക്കീമിന്‍െറ 
പിന്‍ഗാമികള്‍ ദാവീദിന്‍െറ സിംഹാസനത്തി 
ലിരിക്കുകയില്ല. യെഹോയാക്കീം മരിക്കുമ്പോള്‍ 
അവന്‍െറ ശരീരം സംസ്കരിക്കപ്പെടുകയില്ല. 
പക്ഷേ അതു വലിയച്ചെറിയപ്പെടും. പകലി 
ന്‍െറ ചൂടിലും രാത്രിയുടെ കോച്ചുന്ന തണുപ്പി 
ലൂം അവന്‍െറ ശരീരം കിടക്കും. 31യെഹോയാ 
ക്കീമിനെയും മക്കളെയും യഹോവയാകുന്ന 
ഞാന്‍ ശിക്ഷിക്കും. അവന്‍െറ ഉദ്യോഗസ്ഥന്മാ 
രെയും ഞാന്‍ ശിക്ഷിക്കും. അവര്‍ ദുഷ്ടന്മാരായ 
തുകൊണ്ടാണ്‌ ഞാനിങ്ങനെ ചെയ്യുന്നത്‌. അവ 
ര്‍ക്കും യെരൂശലേമിലും യെഹൂദയിലും വസി 
ക്കുന്ന സകലജനങ്ങള്‍ക്കും മാരകദുരന്തങ്ങള്‍ 
വരുത്തുമെന്നു ഞാന്‍ സത്യം ചെയ്തിരുന്നു, 
ഞാന്‍ സത്യം ചെയ്തിരുന്നതുപോലെ തന്നെ 
സകല ദുരിതങ്ങളും ഞാനവരൂടെമേല്‍ വരു 
ത്തും. എന്തെന്നാല്‍ അവര്‍ എന്നെ ചെവിക്കൊ 
ണ്ടില്ല.” 

32അനന്തരം യിരെമ്യാവ്‌ മറ്റൊരു ചുരുള്‍കൂടി 
എടുക്കുകയും നേര്യാവിന്‍െറ പുത്രനും പകര്‍ 
പ്പെഴുത്തുകാരനുമായ ബാരൂക്കിനു നല്‍കുകയും 
ചെയ്തു. യിരെമ്യാവു പറഞ്ഞുകൊണ്ടിരിക്കേ 
ബാരൂക്ക്‌, യെഹോയാക്കീംരാജാവ്‌ കത്തിച്ചു 
കളഞ്ഞ ആദ്യത്തെ ചുരുളിലെ സകലസന്ദേശ 
വും ആ ചുരുളിലെഴുതി. ആദ്യത്തെ ചുരുളിലേ 
തിനു സദ്ദൃശമായ മറ്റനേകം വാക്കുകള്‍കൂടി 
രണ്ടാമത്തെ ചുരുളില്‍ എഴുതിച്ചേര്‍ത്തു. 





യിരെമ്യാവ്‌ 37:1-20 


യിരെമ്യാവ്‌ തടവിലാക്കപ്പെട്ടു 

37 നെബൂഖദ്നേസരായിരുന്നു ബാബിലോ 

ണിലെ രാജാവ്‌. അദ്ദേഹം യെഹോയാ 
ക്കീമിന്‍െറ പുത്രനായ യെഹോയാഖീന്‍െറ 
സ്ഥാനത്ത്‌ സിദെക്കീയാവിനെ യെഹൂദയുടെ 
രാജാവായി നിയമിച്ചു. യോശീയാരാജാവി 
ന്‍റെ പുത്രനായിരുന്നു സിദെക്കീയാവ്‌. 
എന്നാല്‍ യിരെമ്യാപ്രവാചകനോട്‌ യഹോവ 
പ്രസംഗിക്കാന്‍ പറഞ്ഞ സന്ദേശങ്ങളൊന്നും 
സിദെക്കീയാവു ശ്രദ്ധിച്ചില്ല. സിദെക്കീയാവി 
ന്‍െറ ദാസന്മാരും യെഹൂദയിലെ ജനങ്ങളും 
യഹോവയുടെ സന്ദേശങ്ങള്‍ക്കു ചെവി കൊടു 
ത്തുമില്ല. 











3സിദെക്കീയാരാജാവ്‌ യെഹൂഖല്‍ എന്നൊരാ 
ളെയും പുരോഹിതനായ സെഫന്യാവിനെയും 
ഒരു സന്ദേശവുമായി യിരെമ്യാപ്രവാചകന്‍െറ 
യടുത്തേക്കയച്ചു. ശെലെമ്യാവിന്‍െറ പുത്രനാ 
യിരുന്നു യെഹുഖല്‍. മയസേയാവിന്‍െറ പുത്ര 
നായിരുന്നു പുരോഹിതനായ സെഫന്യാവ്‌. 
അവര്‍ യിരെമ്യാവിനു കൊണ്ടുവന്ന സന്ദേശം 
ഇതായിരുന്നു: “യിരെമ്യാവേ, നമ്മുടെ ദൈവമാ 
കുന്ന യഹോവയോടു നമുക്കുവേണ്ടി പ്രാര്‍ത്ഥി 
ക്കുക.” 

4ആ സമയത്ത്‌ യിരെമ്യാവ്‌ തടവറ ദിലാക്കപ്പെ 
ട്ടിരുന്നില്ല. അതിനാല്‍ അയാള്‍ക്ക്‌ ഇഷ്ടം 
പോലെ എറ രിടെപ്പ്പോകാനുമുള്ള സ്വാതന്ത്രമു 
ണ്ടായിരുന്നു. അന്ന്‌ ഫറവോന്‍െറസൈന്യം 
ഈജിപ്തില്‍നിന്നും യെഹുദയിലേക്കു നീങ്ങി 
യിരുന്നു. ബാബിലോണ്‍സൈന്യം യെരൂശലേം 
നഗരത്തെ തോല്ലിക്കാനായി അതിനെ വള 
ഞ്ഞു. അപ്പോള്‍ ഈജിപ്തുസൈന്യം തങ്ങളു 
ടെയടുത്തേക്കു വരുന്നതായി അവരറിഞ്ഞു. 
അതിനാല്‍ ബാബിലോണിലെസൈന്യം ഈജി 
പ്തുസേനയുമായി ഏറ്റുമുട്ടാന്‍ യെരൂശലേം 
വിട്ടു.) 

യഹോവയില്‍നിന്നുള്ള സന്ദേശം യിരെമ്യാ 
പ്രവാചകനു ലഭിച്ചു: 7*യിസ്രായേല്‍ജനത 
യുടെ ദൈവമാകുന്ന യഹോവ പറയുന്നത്‌ 
ഇതാകുന്നു: “യെഹൂഖലേ, സെഫന്യാവേ, 
യെഹൂദയിലെ രാജാവായ സിദെക്കീയാവ്‌ 
എന്നോടു ചോദ്യങ്ങള്‍ ചോദിക്കാന്‍ നിങ്ങളെ 
അയച്ചതാണെന്ന്‌ എനിക്കറിയാം. സിദെക്കീയാ 
രാജാവിനോടു ഇങ്ങനെ പറയുക: ഫറവോ 
ന്‍െറ സൈന്യം ബാബിലോണിലെ സേനക്കെ 
തിരെ നിങ്ങളെ സഹായിക്കാന്‍ ഇവിടെ വന്നി 
രിക്കുന്നു. പക്ഷേ ഫറവോന്‍്റെസേന ഈജി 
പ്തിലേക്കു തിരികെപ്പോകും. അതിനുശേഷം 
ബാബിലോണില്‍നിന്നുള്ളസൈന്യം ഇവിടേ 
ക്കു തിരിച്ചുവരും. അവര്‍ യെരൂശലേമിനെ 
ആക്രമിക്കും. അനന്തരം ആ ബാബിലോണ്‍ 
സൈന്യം യെരൂശലേമിനെ പിടിച്ചെടുക്കുക 
യും തീ കത്തിക്കുകയും ചെയ്യും.” യഹോവ 
പറയുന്നത്‌ ഇതാകുന്നു: “യെരൂശലേമുകാരേ, 
സ്വയം വഞ്ചിതരാകരുത്‌. “ബാബിലോണ്‍ 
സൈന്യം തീര്‍ച്ചയായും നമ്മെ വിട്ടുപോകും” 
എന്നു സ്വയം പറയരുത്‌. അവരങ്ങനെ ചെയ്യുക 
യില്ല. 10യെരുശലേമുകാരേ, നിങ്ങളെ ആക്ര 
മിക്കുന്ന ബാബിലോണ്‍കാരെ നിങ്ങള്‍ക്കു 
തോല്ലിക്കാനായാല്‍പോലും അവര്‍ക്ക്‌ പരിക്കേ 
ററ ചിലരെങ്കിലും അവരുടെ കൂടാരത്തില്‍ അവ 
ശേഷിക്കും. അവര്‍ മുറിവേറ്റ കുറച്ചു പേരാണെ 
ങ്കില്‍പോലും കൂടാരത്തില്‍നിന്നും പുറത്തു കട 
ന്ന്‌ യെരൂശലേമിനെ കത്തിച്ചുകളയും.” 

















760 


വ്ഈജിപ്തിലെ ഫറവോന്‍റെ സൈന്യ 
ത്തോട്‌ ഏറ്റുമുട്ടാനായി ബാബിലോണിലെ 
സൈന്യം യെരുശലേം വിട്ടപ്പോള്‍ 12യിരെമ്യാ 
വിന്‌ യെരൂശലേമില്‍നിന്നും ബെന്യാമീന്‍െറെ 
ദേശത്തേക്കു പോകണമായിരുന്നു. തന്‍െറ കൂടും 
ബസ്വത്തു വീതം വയ്ക്കുന്നതില്‍ സംബന്ധി 
ക്കാനാണ്‌ അയാള്‍ അങ്ങോട്ടു പോയിരുന്നത്‌. 
13എന്നാല്‍ യിരെമ്യാവ്‌ യെരുശലേമിലെ ബെ 
ന്യാമീന്‍കവാടത്തിങ്കലെത്തിയപ്പോള്‍ കാവല്‍ 
ക്കാരുടെ അധികാരി അയാളെ ബന്ധിച്ചു. യിരീ 
യാവ്‌ എന്നായിരുന്നു. അയാളുടെ പേര്‍. ശെലെ 
മ്യാവിന്‍െറ പുത്രനായിരുന്നു യിരീയാവ്‌. ഹന 
ന്യാവിന്‍െറ പുത്രനായിരുന്നു ശെലെമ്യാവ്‌. 
അതിനാല്‍ അധികാരിയായ യിരീയാവ്‌ യിരെ 
മ്യാവിനെ ബന്ധിച്ച്‌ പറഞ്ഞു, “യിരെമ്യാവേ, 
നീ ബാബിലോണിനന്‍െറ ഭാഗം ചേരാന്‍ ഞങ്ങ 
ളെ വിട്ടു പോവുകയാണ്‌.” 

14യിരെമ്യാവ്‌ യിരീയാവിനോടു പറഞ്ഞു, 
“അത്‌ ശരിയല്ല. ഞാന്‍ ബാബിലോണുകാ 
രോടു ചേരാനല്ല പോകുന്നത്‌.” എന്നാല്‍ യിരെ 
മ്യാവിനെ ശ്രവിക്കാന്‍ യിരീയാവ്‌ കൂട്ടാക്കി 
യില്ല. യിരീയാവ്‌ യിരെമ്യാവിനെ ബന്ധിക്കു 
കയും രാജകീയ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പി 
ലേക്കു കൊണ്ടുപോവുകയും ചെയ്തു. 15ആ 
ഉദ്യോഗസ്ഥന്മാര്‍ യിരെമ്യാവിനോടു വല്ലാതെ 
കോപിചിരുന്നു. യിരെമ്യാവിനെ അടിക്കാന്‍ 
അവര്‍ ഉത്തരവിട്ടു. പിന്നെയവര്‍ യിരെമ്യാ 
വിനെ തുറങ്കലിലടച്ചു. യോനാഥാന്‍ എന്നൊ 
രാളുടെ വസതിയിലായിരുന്നു തടവറ. യെഹൂദ 
യിലെ രാജാവിന്‍െറ പകര്‍പ്പെഴുത്തുകാരനാ 
യിരുന്നു യോനാഥാ൯. അയാളുടെ വസതി 
തടവറയാക്കി മാറ്റപ്പെട്ടിരുന്നു. 1അവര്‍ യിരെ 
മ്യാവിനെ യോനാഥാനന്‍െറ വീടിനു കീഴിലുള്ള 
തടവറയിലിട്ടു. അത്‌ ഭൂമിയിലെ കുഴിയിലാ 
യിരുന്നു. യിരെമ്യാവ്‌ അവിടെ വളരെക്കാലം 
കഴിഞ്ഞു. 





























17അനന്തരം സിദെക്കീയാരാജാവ്‌ യിരെമ്യാ 
വിനെ രാജകൊട്ടാരത്തില്‍ ആളയച്ചു വരുത്തി. 
സിദെക്കീയാവ്‌ യിരെമ്യാവിനോടു സ്വകാര്യ 
സംഭാഷണം നടത്തി. അദ്ദേഹം യിരെമ്യാവി 
നോടു ചോദിച്ചു, “യഹോവയില്‍നിന്ന്‌ എന്തെ 
ങ്കിലും സന്ദേശമുണ്ടോ?” 

യിരെമ്യാവ്‌ മറുപടി പറഞ്ഞു, “അതെ, 
യഹോവയില്‍നിന്നൊരു സന്ദേശമുണ്ട്‌, നീ 
ബാബിലോണ്‍രാജാവിനു നല്‍കപ്പെടും.” 
18അനന്തരം യിരെമ്യാവ്‌ സിദെക്കീയാരാജാവി 
നോടു പറഞ്ഞു, “ഞാനെന്തുതെറ്റാണു ചെയ്ത 
ത്‌? നിനക്കും നിന്‍െറ ഉദ്യോഗസ്ഥര്‍ക്കും നിന്‍െറ 





ജനതയ്ക്കുമെതിരെ ഞാനെന്തു തെറ്റാണു 
ചെയ്തിരിക്കുന്നത്‌? നീയെന്തിനാണെന്നെ 
കാരാഗ്ൃഹത്തിലടച്ചത്‌? 19സിദെക്കീയാരാജാ 


വേ, ഇപ്പോള്‍ അങ്ങയുടെ പ്രവാചകരെവിടെ? 
അവര്‍ നിന്നോട്‌ ഒരു വ്യാജസന്ദേശം പറഞ്ഞു. 
അവര്‍ പറഞ്ഞു, “ബാബിലോണിലെ രാജാവ്‌ 
അങ്ങയെയോ ഈ യെഹൂദാദേശത്തെയോ 
ആക്രമിക്കില്ല.” 2%എന്നാലിപ്പോള്‍, എന്‍െറ യജ 
മാനനായ യെഹൂദാരാജാവേ, എന്നെ ശ്രവിച്ചാ 
ലൂം. ദയവായി എന്നെ എന്റെ അഭ്യര്‍ത്ഥന 
നടത്താന്‍ അനുവദിക്കു. ഇതാണെനിക്കൂ ചോദി 
ക്കുവാനുള്ളത്‌: എന്നെ പകര്‍പ്പെഴുത്തുകാ 
രനായ യോനാഥാന്‍െറ വസതിയിലേക്കു തിരി 
ച്ചയയ്ക്കരുത്. എന്നെ തിരിച്ചയച്ചാല്‍ ഞാന 
വിടെവച്ചു മരിക്കും.” 








761 


21അതിനാല്‍ യിരെമ്യാവിനെ അങ്കണത്തില്‍ 
പ്രത്യേകകാവലില്‍ സൂക്ഷിക്കാന്‍ രാജാവ്‌ 





യിരെമ്യാവ്‌ 37:21-38:18 


യിരെമ്യാപ്രവാചകനോട്‌ അവര്‍ ക്രൂരമായി 
പെരുമാറി. അവര്‍ അവനെ വെള്ളത്തൊട്ടിയി 








ഉത്തരവിട്ടു. യിരെമ്യാവിന്‌ തെരുവിലെ പല 
ഹാരക്കടകളില്‍നിന്നുള്ള അപ്പം കൊടുക്കണ 
മെന്നും രാജാവു കല്പിച്ചു. നഗരത്തിലെ അല്പം 
മുഴുവന്‍ തീരുംവരെ യിരെമ്യാവിന്‌ അപ്പം നല്‍ 
കപ്പെട്ടു. അങ്ങനെ ആലയമുറ്റത്ത്‌ യിരെമ്യാവ്‌ 
പ്രത്യേക കാവലില്‍ കഴിഞ്ഞു. 





യിരെമ്യാവ്‌ വെള്ളത്തൊട്ടിയി 
ലേക്കെറിയപ്പെടുന്നു 

യിരെമ്യാവു പ്രസംഗിക്കുന്നത്‌ രാജ 
3 കീയ ഉദ്യോഗസ്ഥന്മാരില്‍ ചിലര്‍ കേട്ടു. 
മത്ഥാന്‍െറ പുത്രനായ ശെഫത്യാവ്‌, പശ്ഹൂരി 
നെറ പുത്രനായ ഗെദല്യാവ്‌, മല്‍ക്കീയാ വി 
ന്‍െറ പുത്രനായ പശ്ഹൂര്‍, ശെലെമ്യാവിന്‍െറ 
പുത്രനായ യൂഖല്‍ എന്നിവരായിരുന്നു അവര്‍. 
യിരെമ്യാവ്‌ എല്ലാവരോടുമായി ഈ സന്ദേശം 
പറഞ്ഞു, “യഹോവ പറയുന്നത്‌ ഇതാകുന്നു: 
“യെരൂശലേമില്‍ തങ്ങുന്നവര്‍ എല്ലാവരും വാളി 


ലെറിഞ്ഞ്‌ ചാകാന്‍ ഇട്ടിട്ടു പോയി.” 10അന 
ന്തരം സിദെക്കീയാരാജാവ്‌ എത്യോപ്ൃക്കാര 
നായ ഏബെദ്‌-മേലെക്കിനു കല്പന നല്‍കി. 
ഇതായിരുന്നു കല്പന: “ഏബെദ്‌-മേലെക്കേ, രാജ 
കൊട്ടാരത്തില്‍നിന്നും മൂന്നുപേരെ നിന്നോ 
ടൊപ്പം കൂട്ടുക. യിരെമ്യാവിനെ മരിക്കുന്നതിനു 
മുമ്പുചെന്ന്‌ വെള്ളത്തൊട്ടിയില്‍നിന്നും രക്ഷി 
ക്കുക.” 

1അതിനാല്‍ ഏബെദ്‌-മേലെക്‌ ആളുകളെ 
കൂടെക്കൂട്ടി. പക്ഷേ അയാളാദ്യം പോയത്‌ രാജ 
കൊട്ടാരത്തിലെ കലവറയിലേക്കായിരുന്നു. 
അയാള്‍ പിഞ്ചിയതും കീറിയതുമായ ഏതാനും 
തുണികള്‍ അവിടെ നിന്നെടുത്തു. പിന്നെ 
അയാള്‍ ആ കീറത്തുണികളും കയറുകളും 
വെള്ളത്തൊട്ടിയില്‍ കിടക്കുന്ന യിരെമ്യാവിന്‌ 
എറിഞ്ഞുകൊടുത്തു. 12എത്യോപ്യക്കാരനായ 
ഏബെദ്‌-മേലെക്‌ യിരെമ്യാവിനോടു പറഞ്ഞു, 
“ഈ പഴന്തുണിയും കീറിയതുണിയും നിന്‍െറ 








നാലോ പട്ടിണിയാലോ മാരകരോഗങ്ങളാലോ 
മരിക്കും. എന്നാല്‍ ബാബിലോണ്‍സൈന്യ 
ത്തിനു കീഴടങ്ങുന്നവര്‍ ജീവിക്കും. അവര്‍ 
സ്വന്തം ജീവന്‍ രക്ഷിക്കും.” യഹോവ ഇത്രയും 
കൂടി പറയുന്നു: “ഈ യെരൂശലേംനഗരം തീര്‍ച്ച 
യായും ബാബിലോണ്‍രാജാവിനന്‍െറ സൈന്യ 
ത്തിനു നല്‍കപ്പെടും. അവന്‍ ഈ നഗരം പിടി 


ചചടക്കും.”” 

4്അപ്പോള്‍ യിരെമ്യാവ്‌ ജനങ്ങളോടു പറയു 
ന്നതു കേട്ടിരുന്ന രാജകീയഭടന്മാര്‍ സിദെക്കീ 
യാരാജാവിന്‍െറ അടുത്തേക്കുപോയി. അവര്‍ 
രാജാവിനോടു പറഞ്ഞു, “യിരെമ്യാവ്‌ മരിക്ക 
ണം. നഗരത്തില്‍ ഇപ്പോഴുമുള്ള സൈനികരെ 
അവന്‍ നിരുത്സാഹപ്പെടുത്തി. തന്‍റെ വചന 
ങ്ങള്‍ കൊണ്ട യിരെമ്യാവ്‌ സകലരെയും നിരു 
സാഹപ്പെടുത്തുകയാണ്‌. നമുക്കുനന്മയുണ്ടാ 
കണമെന്ന്‌ യിരെമ്യാവ്‌ ആഗ്രഹിക്കുന്നില്ല. 
യെരൂശലേംകാരെ നശിപ്പിക്കാനാണവനന്‍െറ 
ആഗ്രഹം.” 

ടഅതിനാല്‍ സിദെക്കീയാരാജാവ്‌ ആ ഉദ്യോ 
സ്ഥന്മാരോടു പറഞ്ഞു, “യിരെമ്യാവ്‌ നിങ്ങ 
ളുടെ നിയന്ത്രണത്തിലാണ്‌. നിങ്ങളെ തടയാ 
നെന്തെങ്കിലും ചെയ്യാന്‍ എനിക്കു വയ്യ.” 

അതിനാല്‍ ആ ഉദ്യോഗസ്ഥന്മാര്‍ യിരെമ്യാ 
വിനെ എടുത്ത്‌ രാജാവിന്‍െറ പുത്രനായിരുന്ന 
മല്‍ക്കീയാവിന്‍െറ വെള്ളത്തൊട്ടിയിലേക്കിട്ടു. 
രാജാവിന്‍െറ പാറാവുകാര്‍ നിന്നിരുന്ന ആലയ 
മുറ്റത്തായിരുന്നു ആ വെള്ളത്തൊട്ടി. യിരെമ്യാ 
വിനെ വെള്ളത്തില്‍ മുക്കുന്നതിന്‌ അവര്‍ കയറു 
കളുപയോഗിച്ചു. തൊട്ടിയില്‍ ചെളിയല്ലാതെ 
ഒട്ടും വെള്ളമുണ്ടായിരുന്നില്ല. യിരെമ്യാവ്‌ ആ 
ചെളിയില്‍ മുങ്ങുകയും ചെയ്തു. 

7ആ ഉദ്യോഗസ്ഥന്മാര്‍ യിരെമ്യാവിനെ 
വെള്ളത്തൊട്ടിയിലേക്കിട്ട കാര്യം ഏബെദ്‌- 
മേലെക്‌ എന്നു പേരായ ഒരാള്‍ കേട്ടു. എത്യോ 
പ്ൃക്കാരനായിരുന്ന ഏബെദ്‌-മേലെക്‌ രാജകൊ 
ട്ടാത്തിലെ ഒരു ഷണ്ഡനായിരുന്നു. സിദെക്കീയാ 
രാജാവ്‌ ബെന്യാമീന്‍കവാടത്തില്‍ ഇരിക്കുക 
യായിരുന്നു. അതിനാല്‍ ഏബെദ്‌-മേലെക്രാജ 
കൊട്ടാരത്തില്‍ നിന്നിറങ്ങി രാജാവിനോടു 
സംസാരിക്കാന്‍ ആ കവാടത്തിങ്കലേക്കു 
പോയി. 83ഏബെദ്‌-മേലെക്കു പറഞ്ഞു, 
“എന്‍െറ യജമാനനും രാജാവുമായവനേ, ആ 
ഉദ്യോഗസ്ഥന്മാര്‍ ക്രൂരമായാണു പെരുമാറിയത്‌. 

















കരങ്ങള്‍ക്കടിയില്‍ വയ്ക്കുക. ഞങ്ങള്‍ നിന്നെ 
വലിച്ചെടുക്കുമ്പോള്‍ ഇതു നിന്‍െറ കക്ഷത്തെ 
സംരക്ഷിക്കും. അപ്പോള്‍ കയര്‍ നിന്നെ മുറിവേ 
ല്ലിക്കില്ല.” അതിനാല്‍ യിരെമ്യാവ്‌ ഏബെദ്‌- 
മേലെക്‌ പറഞ്ഞതുപോലെ ചെയ്തു. 13അവര്‍ 
യിരെമ്യാവിനെ വെള്ളത്തൊട്ടിയില്‍നിന്നും 
വലിച്ചുകയറ്റി. യിരെമ്യാവ്‌ ആലയമുറ്റത്ത്‌ 
പാറാവിനു കീഴില്‍ കഴിഞ്ഞു. 





സിദെക്കീയാവ്‌ യിരെമ്യാവിനോടു കൂടുതല്‍ 
ചോദ്യങ്ങള്‍ ചോദിക്കുന്നു 

14അനന്തരം സിദെക്കീയാരാജാവ്‌ യിരെമ്യാ 
പ്രവാചകനെ കൊണ്ടുവരാന്‍ ചിലരെ അയ 
ചു. യഹോവയുടെ ആലയത്തിലെ മൂന്നാം 
കവാടത്തിലേക്കു യിരെമ്യാവ്‌ കൊണ്ടുവര 
പ്പെട്ടു. അപ്പോള്‍ രാജാവു പറഞ്ഞു, “യിരെ 
മ്യാവേ, ഞാന്‍ നിന്നോടു ചിലതു ചോദിക്കാന്‍ 
പോകുന്നു. എന്നില്‍ നിന്നൊന്നും ഒളിച്ചു 
വയ്ക്കരുത്‌. എല്ലാം വിശ്വസ്തതയോടെ പറയ 
ണം.” 

യിരെമ്യാവ്‌ സിദെക്കീയാവിനോടു പറ 
ഞ്ഞു, “ഞാന്‍ അങ്ങയ്ക്ക്‌ ഒരുത്തരം തന്നാല്‍ 
അങ്ങ്‌ എന്നെ ഒരു പക്ഷേ വധിക്കും. അങ്ങയ്ക്കു 
ഞാനൊരുപദേശം തരികയാണെങ്കിലോ, 
അങ്ങ്‌ അത്‌ ശ്രദ്ധിക്കുകയുമില്ല.” 

16എന്നാല്‍ സിദെക്കീയാരാജാവ്‌ യിരെമ്യാ 
വിനു രഹസ്യമായി വാഗ്ദാനം നല്‍കി. സിദെ 
ക്കീയാവു പറഞ്ഞു, “യഹോവ നമുക്ക്‌ ജീവന്‍ 
നല്‍കുന്നു. യിരെമ്യാവേ, ജീവിക്കുന്ന യഹോവ 
യാണെ നിന്നെ ഞാന്‍ വധിക്കുകയില്ല. നിന്നെ 
കൊല്ലാനാഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാര്‍ക്കു 
നിന്നെ ഞാന്‍ നല്‍കുകയുമില്ല.” 

17അപ്പോള്‍ യിരെമ്യാവ്‌ സിദെക്കീയാരാജാ 
വിനോടു പറഞ്ഞു, “സര്‍വ്വശക്തനായ യഹോ 
വ യിസ്രായേലിന്‍റെ ദൈവമാകുന്നു. യഹോ 
വ പറയുന്നു, “ബാബിലോണ്‍രാജാവിനന്‍െറ ഭട 
ന്മാര്‍ക്കു നീ കീഴടങ്ങുകയാണെങ്കില്‍ നിന്‍െറ 
ജീവന്‍ രക്ഷപ്പെടുകയും യെരുശലേം കത്തിക്ക 
പ്പെടാതെയുമിരിക്കും. നീയും നിന്‍െറ കുടുംബ 
വും ജീവിക്കും. 18എന്നാല്‍ നീ കീഴടങ്ങാന്‍ 
വിസമ്മതിച്ചാല്‍ യെരുശലേം ബാബിലോണ്‍ 
സൈന്യത്തിനു നല്‍കപ്പെടും. യെരൂശലേം 
അവര്‍ കത്തിക്കും, നീ അവരില്‍നിന്നു രക്ഷപ്പെ 
ടുകയില്ല.” 














യിരെമ്യാവ്‌ 38:19-39:10 


19എന്നാല്‍ സിദെക്കീയാരാജാവ്‌ യിരെമ്യാവി 
നോടു പറഞ്ഞു, “പക്ഷേ, ബാബിലോണ്‍സൈ 
നൃത്തിന്‍െറെ പക്ഷം ചേര്‍ന്നു കഴിഞ്ഞ യെഹൂദ 
ക്കാരെ ഞാന്‍ ഭയപ്പെടുന്നു. ഭടന്മാര്‍ എന്നെ 
അവര്‍ക്കു നല്‍കുമെന്നും ആ യെഹുൂദക്കാര്‍ 
എന്നോടു ക്രൂരമായി പെരുമാറുകയും എന്നെ 
മുറിവേല്ലിക്കുകയും ചെയ്യുമെന്നു ഞാ൯ ഭയ 
പ്പെടുന്നു.” 

പക്ഷേ യിരെമ്യാവ്‌ മറുപടി പറഞ്ഞു, “ഭട 
ന്മാര്‍ അങ്ങയെ ആ യെഹൂദക്കാര്‍ക്കു നല്‍കുക 
യില്ല. സിദെക്കീയാരാജാവേ, ഞാന്‍ പറയു 
മ്പോലെ ചെയ്തുകൊണ്ട്‌ യഹോവയെ അനു 
സരിക്കുക. അപ്പോള്‍ അങ്ങയ്ക്കു കാര്യങ്ങള്‍ 
നന്നാവുകയും ജീവന്‍ രക്ഷപെടുകയും 
ചെയ്യും. 2എന്നാല്‍ അങ്ങ്‌ ബാബിലോണ്‍ 
സൈന്യത്തിനു കീഴടങ്ങാതിരുന്നാല്‍ എന്താണു 
ണ്ടാവുകയെന്ന്‌ യഹോവയെനിക്കു കാണിച്ചു 
തന്നിട്ടുണ്ട്‌. യഹോവ എന്നോടു പറഞ്ഞിരിക്കു 
ന്നത്‌ ഇതാകുന്നു: 2 യെഹൂദയിലെ രാജാവി 
ന്‍െറ കൊട്ടാരത്തില്‍ അവശേഷിക്കുന്ന സകല 
സ്ത്രീകളും പുറത്തു കൊണ്ടുവരപ്ചെടും. 
ബാബിലോണ്‍രാജാവിനന്‍െറ പ്രധാനഉദ്യോഗ 
സ്ഥന്മാരുടെ മുമ്പിലേക്കായിരിക്കും അവര്‍ കൊ 
ണ്ടുവരപ്പെടുക. അവര്‍ നിന്നെ പരിഹസിച്ച്‌ 
ഇങ്ങനെ പറയും: 

നിന്‍െറ സഖ്യകക്ഷികള്‍ നിന്നെ ചതിക്കുക 
യും തെറ്റായതു ചെയ്യിപ്പിക്കുകയും ചെയ്തു. 
നീ അവരെ വിശ്വസിച്ചു. നിന്‍െറ കാലുകള്‍ 
ചെളിയിലാണ്ടു പോയപ്പോള്‍ അവര്‍ നിന്നെ 
ഒറ്റയ്ക്കാക്കി പോവുകയും ചെയ്തു. 23നിന്‍െറ 
സകല ഭാര്യമാരും മക്കളും പുറത്തു കൊണ്ടുവ 
രപ്പെടും. അവര്‍ ബാബിലോണ്‍ സൈന്യത്തി 
നുനല്‍കപ്പെടും. നീ പോലും ബാബിലോണ്‍ 
സൈന്യത്തില്‍നിന്നും SS നീ ബാ 
ബിലോണ്‍രാജാവിനാല്‍ പിടിക്കപ്പെടും. യെരൂ 
ശലേം കത്തിക്കപ്പെടുകയും ചെയ്യും.” 

2:4അപ്പോള്‍ സ ദെക്കീയാവ്‌ യിരെമ്യാവി 
നോടു പറഞ്ഞു, “ഞാന്‍ നിന്നോടു സംസാ 
രിക്കുകയായിരുന്നുവെന്ന്‌ ആരോടും പറയരുത്‌. 
അങ്ങനെ ചെയ്താല്‍ നീ മരിച്ചേക്കും. 25ഞാന്‍ 
നിന്നോടു സംസാരിച്ചുവെന്ന്‌ ആ ഉദ്യോഗ 
സ്ഥന്മാര്‍ കണ്ടെത്തിയേക്കാം. അപ്പോള്‍ അവര്‍ 
നിന്‍െറയടുത്തേക്കു വന്നു പറയും, “യിരെമ്യാ 
വേ, നീ സിദെക്കീയാരാജാവിനോട്‌ എന്താണു 
സംസാരിച്ചതെന്നു പറയുക. സിദെക്കീയാരാ 
ജാവ്‌ നിന്നോടെന്തു പറഞ്ഞുവെന്നും പറയുക. 
ഞങ്ങളോടു വിശ്വസ്തമായി എല്ലാം പറയുക. 
അല്ലെങ്കില്‍ ഞങ്ങള്‍ നിന്നെ കൊല്ലും.” 2അവര്‍ 
നിന്നോടിങ്ങനെ പറഞ്ഞാല്‍ നീ അവരോടു 
പറയുക, “യോനാഥാന്‍െറ വസതിയിലെ കുഴി 
യിലെ അറയിലേക്കെന്നെ തിരിച്ചയയ്ക്കരുതേ 
എന്നു ഞാന്‍ രാജാവിനോടു ഈ വാക്കുകള്‍ 
കൊണ്ട്‌ യാചിക്കുകയായിരുന്നു. അങ്ങോട്ടു 
തിരികെ പോകേണ്ടിവന്നാല്‍ എനിക്കു മരിക്കേ 
ണ്ടി വരും.” 

27ആ രാജകീയ ഉദ്യോഗസ്ഥന്മാര്‍ വന്ന്‌ യിരെ 
മ്യാവിനെ ചോദ്യം ചെയ്യുകയെന്നതു സംഭവി 
ച്ചു. രാജാവു പറഞ്ഞേല്ലിച്ചതെല്ലാം അയാള്‍ 
അവരോടു പറഞ്ഞു. ae ആ ഉദ്യോഗ 
സ്ഥന്മാര്‍ യിരെമ്യാവിനെ വിട്ടു പോയി. രാജാ 
വും യിരെമ്യാവും എന്താണു സംസാരിച്ചതെന്ന്‌ 
ആരും കേട്ടില്ല. 22അതിനാല്‍ യെരൂശലേം പിടി 

















762 


യെരൂശലേമിന്‍െറ വീഴ്ച 

മു യെരുശലേം പിടിക്കപ്പെട്ടത്‌ ഇങ്ങനെയാ 

കുന്നു: സിദെക്കീയാവ്‌ യെഹൂദയിലെ 
രാജാവായതിനന്‍െറ ഒന്‍പതാം 
പത്താംമാസം ബാബിലോണിലെ രാജാവായ 
നെബുഖദ്നേസര്‍ തന്‍െറ മുഴുവന്‍ സൈന്യവു 
മായി യെരൂശലേമിനെതിരെ വന്നു. അവര്‍ 
നഗരത്തെ തോല്ലിക്കാനായി വളഞ്ഞു. 2സിദെ 
ക്കീയാവിന്‍െറ പതിനൊന്നാം ഭരണവര്‍ഷത്തി 
ന്‍െറ നാലാം മാസത്തിലെ ഒന്‍പതാം ദിവസം 
യെരൂശലേമിന്‍റെ കോട്ട പൊളിക്കപ്പെട്ടു. 
അപ്പോള്‍ ബാബിലോണ്‍രാജാവിനന്‍െറ സകല 
രാജകീയ ഉദ്യോഗസ്ഥന്മാരും യെരുശലേംനഗര 
ത്തിലേക്കു കയറി. അവര്‍ അകത്തേക്കു കടന്ന്‌ 
മദ്ധ്യകവാടത്തിങ്കല്‍ ഇരുന്നു. ആ ഉദ്യോഗസ്ഥ 
ന്മാരുടെ പേരുകള്‍ ഇതാകുന്നു: സംഗാര്‍ പ്രവി 
ശ്യയിലെ അധികാരിയായ നേര്‍ഗ്ഗല്‍- ശരേ 
സെര്‍, എന്ന വളരെ ഉന്നതനായ ഉദ്യോഗസ്ഥന്‍, 
മറ്റൊരു ഉന്നതളദ്യോഗസ്ഥനായ നെബോസര്‍ 
സെഖീം, മറ്റു വിവിധ പ്രധാനഉദ്യോഗസ്ഥ 
ന്മാര്‍. 

“സിദെക്കീയാരാജാവ്‌ ബാബിലോണില്‍ 
നിന്നുള്ള ആ ഉദ്യോഗസ്ഥന്മാരെ കണ്ടു. അതി 
നാല്‍ അദ്ദേഹവും ഒപ്പമുണ്ടായിരുന്ന ഭടന്മാരും 
ഓടിപ്പോയി. അവര്‍ രാത്രിയില്‍ യെരൂശലേം 
വിട്ടു. അവര്‍ രാജാവിന്‍െറ തോട്ടത്തിലൂടെ 
ഇറങ്ങി രണ്ടു ഭിത്തികള്‍ക്കുമിടയിലുള്ള കവാട 
ത്തിലൂടെ പോയി. പിന്നെ അവര്‍ മരുഭൂമിയി 
ലേക്കു പോയി. $ബാബിലോണ്‍സൈന്യം 
സിദെക്കീയാവിനെയും അവനോടൊപ്പമുള്ള 
ഭടന്മാരെയും ഓടിച്ചു. യെരീഹോസമതല 
ത്തില്‍വച്ച്‌ ആ ഭടന്മാര്‍ സിദെക്കീയാവിനോ 
ടൊപ്പം പിടിക്കപ്പെട്ടു. അവര്‍ സിദെക്കീയാ 
വിനെ പിടികൂടി ബാബിലോണ്‍രാജാവായ 
നെബുൂഖദ്നേസരിനന്‍െറ മുമ്പിലെത്തിച്ചു. 
നെബൂഖദ്നേസര്‍ ഹമാത്തുദേശത്തെ രിബ്ബാപ 
ടടണത്തിലായിരുന്നു. സിദെക്കീയാവിനോട്‌ 
എന്തു ചെയ്യണമെന്ന്‌ അദ്ദേഹം നിശ്ചയിച്ചു. 
രിബ്ബാപട്ടണത്തില്‍വച്ചു തന്നെ സിദെക്കീയാ 
വ്‌ നോക്കിനില്‍ക്കേ അയാളുടെ പുത്രന്മാരെ 
നെബൂഖദ്നേസര്‍ വധിച്ചു. സിദെക്കീയാവ്‌ 
നോക്കിനില്‍ക്കേത്തന്നെ യെഹൂദയിലെ സകല 
രാജകീയ ഉദ്യോഗസ്ഥന്മാരെയും നെബൂഖദ്നേ 
സര്‍ വധിച്ചു. "പിന്നെ നെബൂഖദ്നേസര്‍ 
സിദെക്കീയാവിന്‍ററ കണ്ണുകള്‍ തുരന്നെടുത്തു. 
സിദെക്കീയാവിനെ വെങ്കലച്ചങ്ങലയിട്ട്‌ 
ബാബിലോണിലേക്കു കൊണ്ടു പോയി. 

8രാജകൊട്ടാരത്തിനും യെരൂശലേംകാരുടെ 
വസതികള്‍ക്കും ബാബിലോണ്‍ സൈന്യം തീ 
വച്ചു. യെരൂശലേമിന്‍റെ കോട്ടകള്‍ അവര്‍ ഇടി 
ചിടുകയും ചെയ്തു. 9ബാബിലോണ്‍രാജാ 
വിന്‍റെ പ്രത്യേക കാവല്‍ക്കാരുടെ നായക 
നായി നെബൂസര്‍- അദാ൯ന്‍ എന്നോരാളുണ്ടാ 
യിരുന്നു. അയാള്‍ യെരൂശലേമില്‍ അവശേ 
ഷിച്ചിരുന്നവരെ പിടികൂടി തടവുകാരാക്കി. 
അയാളവരെ ബാബിലോണിലേക്കു കൊണ്ടു 
പോയി. നേരത്തെതന്നെ തനിക്കു കീഴടങ്ങിയ 
യെരൂശലേംകാരെയും നെബൂസര്‍-അദാന്‍൯ തട 
വുകാരാക്കി. മറ്റെല്ലാ യെരൂശലേംകാരെയും 
അയാള്‍ തടവുകാരാക്കി ബാബിലോണിലേക്കു 
കൊണ്ടുപോയി. 1പക്ഷേ യെഹൂദയിലെ 
പാവങ്ങളില്‍ ചിലരെ പ്രത്യേക സേനയുടെ 


വര്‍ഷത്തിന്‍റെ 






































ക്കപ്പെടുന്നതുവരെ യിരെമ്യാവ്‌ ആലയമുറ്റത്തു 
പാറാവിനു കീഴില്‍ കഴിഞ്ഞു. 


നായകനായ നെബൂസര്‍-അദാ൯ അവിടെയി 
ട്ടുപോയി. അവര്‍ ഒന്നുമില്ലാത്തവരായിരുന്നു. 


763 


അതിനാല്‍ അന്ന്‌ നെബൂസര്‍-അദാന്‍ യെഹൂ 
ദയിലെ ആ പാവങ്ങള്‍ക്ക്‌ മുന്തിരിത്തോപ്പു 
കളും വയലുകളും നല്‍കി. 

1എന്നാല്‍ നെബുഖദ്നേസര്‍, യിരെമ്യാ 
വിനെ ബന്ധിച്ച്‌ നെബൂസര്‍-അദാന്‍ ചില 
കല്പനകള്‍ നല്‍കി. നെബൂഖദ്നേസരുടെ 
സേനയുടെ നായകനായിരുന്നു നെബൂസര്‍- 
അദാന്‍൯. ഇതായിരുന്നു ഉത്തരവുകള്‍: 12“യിരെ 
മ്യാവിനെ കണ്ടെത്തുകയും അയാളെ പരിപാ 
ലിക്കുകയും ചെയ്യുക. അവനെ പരിക്കേല്ലിക്ക 
രുത്‌. അവന്‍ ചോദിക്കുന്ന തെന്തും കൊടുക്കുക.” 

13അതിനാല്‍ രാജാവിന്‍െറ പ്രത്യേകസേന 
യുടെ നായകനായ നെബൂസര്‍-അദാന്‍, ബാ 
ബിലോണ്‍ സൈന്യത്തിലെ പ്രധാനഉദ്യോഗ 
സ്ഥനായ നെബുശസ്ബാന്‍, ഒരുന്നതഉദ്യോഗ 
സ്ഥനായ നേര്‍ഗ്ഗാല്‍-ശരേസര്‍ എന്നിവരും മറ്റു 
ബാബിലോണ്‍ സൈനികോദ്യോഗസ്ഥന്മാരും 
യിരെമ്യാവിനെ തേടിപ്പോയി. 14അവര്‍ യിരെ 
മ്യാവിനെ യെഹൂദയിലെ കാവലില്‍ കിടക്കവേ 
ആലയമുറ്റത്തു കണ്ടെത്തി. ആ സൈനികോ 
ദ്യോഗസ്ഥന്മാര്‍ യിരെമ്യാവിനെ ഗെദല്യാ 
വിനെ എലിച്ചു. അഹീക്കാമിന്‍െറ പുത്രനായി 
രുന്നു ഗെദല്യാവ്‌. ശാഫാന്‍െറ പുത്രനായി 
രുന്നു അഹീക്കാം. യിരെമ്യാവിനെ തിരികെ 
വീട്ടിലേക്കു കൊണ്ടുവരാനുള്ള കല്പന ഗെദല്യാ 
വിനുണ്ടായിരുന്നു. അതിനാല്‍ യിരെമ്യാവ്‌ 
തിരികെ കൊണ്ടുവരപ്പെട്ടു. തന്‍െറ ജനങ്ങള്‍ 
ക്കിടയില്‍ അയാള്‍ വസിക്കുകയും ചെയ്തു. 














ഏബെദ്‌-മേലെക്കിന്‌ യഹോ 
വയില്‍നിന്നുള്ള സന്ദേശം 

കാവല്‍ക്കാര്‍ ആലയമുറ്റത്ത്‌ യിരെമ്യാവി 
നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കവേ യഹോവ 
യില്‍ നിന്നൊരു സന്ദേശം അവനു ലഭിച്ചു. 
ഇതായിരുന്നു സന്ദേശം: 16“യിരെമ്യാവേ, 
എത്യോപ്ക്കാരനായ ഏബെദ്‌-മേലെക്കിനോ 
ടു ഈ സന്ദേശം ചെന്നു പറയുക: “സര്‍വ്വശ 
ക്തനായ യഹോവ, യിസ്രരായേല്‍ജനതയുടെ 
ദൈവം പറയുന്നു: ഉടന്‍തന്നെ യെരുശലേം 
നഗരത്തെപ്പറ്റിയുള്ള എന്‍െറ സന്ദേശം നടപ്പാ 
ക്കും. ദുരന്തങ്ങളിലൂടെയാണ്‌ എന്‍െറ സന്ദേശം 
യാഥാര്‍ത്ഥ്യമാവുക, അല്ലാതെ നല്ല കാര്യങ്ങളി 
ലൂടെയല്ല. എല്ലാം യാഥാര്‍ത്ഥ്ൃയമാകുന്നത്‌ 
നിങ്ങള്‍ സ്വന്തം കണ്ണുകള്‍ കൊണ്ടു കാണും. 
പക്ഷേ ഏബെദ്‌-മേലെക്കേ, അന്നു നിന്നെ 
ഞാന്‍ രക്ഷിക്കും.” ഇതു യഹോവയുടെ സന്ദേ 
ശമാകുന്നു. “നീ ഭയപ്പെടുന്നവര്‍ക്ക്‌ നീ നല്‍ക 
പ്പെടുകയില്ല. 18ഏബെദ്‌-മേലെക്കേ, നിന്നെ 
ഞാന്‍ രക്ഷിക്കും. നീ വാളിനാല്‍ കൊല്ലപ്പെടുക 
യില്ല. എന്നാല്‍ നീ രക്ഷപെടുകയും ജീവിക്കു 
കയും ചെയ്യും. നീ എന്നെ ആശ്രയിച്ചിരുന്നതി 
നാല്‍ അങ്ങനെ സംഭവിക്കും.” യഹോവയില്‍ 
നിന്നുള്ളതായിരുന്നു ഈ സന്ദേശം. 








യിരെമ്യാവ്‌ സ്വതന്ത്രനാക്കപ്പെടുന്നു 

രാമാനഗരത്തില്‍ യിരെമ്യാവ്‌ സ്വതന്ത്ര 
40 നാക്കപ്പെട്ടതിനു ശേഷം യിരെമ്യാവിനു 
യഹോവയില്‍ നിന്നൊരു സന്ദേശം ലഭിച്ചു. 
ബാബിലോണ്‍രാജാവിനന്‍െറ പ്രത്യേക പാറാ 
വുകാരുടെ നായകനായ നെബുൂസര്‍-അദാന്‍, 
യിരെമ്യാവിനെ രാമയില്‍വച്ചു കണ്ടു. യിരെ 
മ്യാവ്‌ ചങ്ങലകളില്‍ ബന്ധിതനായിരുന്നു. 
അയാള്‍ യെരൂശലേമില്‍നിന്നും യെഹൂദയില്‍ 
നിന്നുമുള്ള സകല തടവുകാരോടുമൊപ്പമായി 





യിരെമ്യാവ്‌ 39:11-40:9 


രുന്നു. ആ തടവുകാര്‍ ബാബിലോണിലേക്കു 
കൊണ്ടുപോകപ്പെടാറായിരിക്കുകയായിരുന്നു. 
പടനായകനായ നെബൂസര്‍-അദാന്‍ യിരെ 
മ്യാവിനെ കണ്ടപ്പോള്‍ അയാളോടു സംസാരി 
ച്ചു. അയാള്‍ പറഞ്ഞു, “യിരെമ്യാവേ, നിന്‍െറ 
ദൈവമാകുന്ന യഹോവ ഈ ദുരന്തം ഈ സ്ഥല 
ത്തേക്കു വരുത്തുമെന്നു പ്രഖ്യാപിച്ചിരുന്നു. 
താന്‍ ചെയ്യുമെന്ന്‌ പറഞ്ഞതു പോലെയൊ 
ക്കെ യഹോവയിപ്പോള്‍ ചെയ്തിരിക്കുന്നു. 
നിങ്ങള്‍ യെഹുദക്കാര്‍ യഹോവയ്ക്കെതിരെ 
പാപം ചെയ്തതിനാലാണ്‌ ഈ ദുരന്തം ഉണ്ടാ 
യത്‌. നിങ്ങള്‍ യഹോവയെ അനുസരിച്ചില്ല. 
4എന്നാല്‍ യിരെമ്യാവേ, നിന്നെ ഞാനിപ്പോള്‍ 
സ്വതന്ത്രനാക്കും. നിന്‍െറ കൈകളിലെ ചങ്ങല 
ഞാനെടുക്കുന്നു. എന്നോടൊപ്പം ബാബിലോ 
ണിലേക്കു വരാന്‍ നിനക്കാഗ്രഹമുണ്ടെങ്കില്‍ 
നിന്നെ ഞാന്‍ നന്നായി നോക്കാം. ഇല്ലെങ്കില്‍ 
എന്നോടൊപ്പം നീ വരേണ്ട. നോക്കൂ, രാജ്യം 
മുഴവനും നിനക്കായി തുറന്നിരിക്കുന്നു. നിനക്കി 
ഷ്ടമുള്ള എവിടെയും പോകാം. അല്ലെങ്കില്‍, 
ശാഫാന്‍െറ പുത്രനായ അഹീക്കാമിന്‍െറ പുത്ര 
നായ ഗെദല്യാവിന്‍െറയടുത്തേക്കു തിരികെ 
പോകുക. ബാബിലോണ്‍രാജാവ്‌ ഗെദല്യാ 
വിനെ യെഹുൂദയിലെപട്ടണങ്ങള്‍ക്കൂമേല്‍ 
അധികാരിയായി തെരഞ്ഞെടുത്തിരിക്കുന്നു. 
നീ ചെന്ന്‌ ഗെദല്യാവിനോടൊപ്പം ജനങ്ങള്‍ക്കി 
ടയില്‍ വസിക്കുക. അല്ലെങ്കില്‍ നിനക്കിഷ്ട 
മുള്ള എവിടേക്കും പോകാം.” 

അനന്തരം നെബൂസര്‍-അദാ൯ന്‍ യിരെമ്യാ 
വിന്‌ കുറച്ചു ഭക്ഷണവും ഒരു സമ്മാനവും 
നല്‍കി വിട്ടയച്ചു. അതിനാല്‍ യിരെമ്യാവ്‌ 
മിസ്പയിലുള്ള അഹീക്കാമിന്‍െറ പുത്രനായ 
ഗെദല്യാവിന്‍െറ അടുത്തേക്കു പോയി. യിരെ 
മാവ്‌ ഗെദല്യാവിനോടൊപ്പം, യെഹൂദയില്‍ 
ഉപേക്ഷിക്കപ്പെട്ടവരുടെയിടയില്‍ വസിച്ചു. 








ഗെദല്യാവിന്‍െറ ഹ്രസ്വകാലഭരണം 

'യെഹൂദാസൈന്യത്തിലെ ചില ഭടന്മാരും 
ശതാധിപന്മാരും അവരുടെ പടയാളികളും യെ 
രൂശലേം നശിപ്പിക്കപ്പെട്ടപ്പോള്‍ തുറന്ന രാജ്യ 
ത്തുണ്ടായിരുന്നു. ആ ദേശത്ത്‌ അവശേഷിച്ച 
വരുടെ ചുമതലക്കാരനായി ബാബിലോണ്‍രാ 
ജാവ്‌ ഗെദല്യാവിനെ നിയോഗിച്ചതായി ആ 
ഭടന്മാരറിഞ്ഞു. അവിടെ ഉപേക്ഷിക്കപ്പെട്ടവര്‍ 
ദരിദ്രരായ സ്ത്രീപുരുഷന്മാരും കുട്ടികളും തടവു 
കാരായി ബാബിലോണിലേക്കു കൊണ്ടുപോ 
കപ്പെടാത്തവരുമായിരുന്നു. അതിനാല്‍ ആ 
പടയാളികള്‍ മിസ്പയില്‍ ഗെദല്യാവിന്‍െറയ 
ടുത്തേക്കു വന്നു. നെഥന്യാവിന്‍െറെ പുത്രന്‍ 
യിശ്മായേല്‍, കോരഹിനന്‍െറ പുത്രന്മാരായ 
യോഹാനാനും യോനാഥാനും തന്‍ഹുമെത്തി 
നെറ പുത്രനായ സെരായാവ്‌, നെട്ടോഫാത്യ 
ക്കാരനായ എഫായിയുടെ പുത്രന്മാരും മയഖാ 
ഥൃരൂടെ പുത്രനായ യെസന്യാവും അവരോ 
ടൊപ്പം ഉണ്ടായിരുന്നു. 

ആ ഭടന്മാരെയും അവരോടൊച്പമുണ്ടായിരു 
ന്നവരെയും കൂടുതല്‍ സുരക്ഷിതത്വബോധമു 
ള്ളവരാക്കുന്നതിന്‌ ശാഫാനന്‍െറ പുത്രനായ 
അഹീക്കാമിന്‍്റെ പുത്രന്‍ ഗെദല്യാവ്‌ അവ 
രോട്‌ ഒരു പ്രതിജ്ഞയെടുത്തു. ഗെദല്യാവു 
പറഞ്ഞത്‌ ഇതായിരുന്നു: “ഭടന്മാരേ, ബാബി 
ലോണുകാരെ സേവിക്കുന്നതിനു ഭയക്കേണ്ട 
തില്ല. ഇവിടെ താമസമുറപ്പിച്ച്‌ ബാബിലോണ്‍ 
രാജാവിനെ സേവിക്കുക. അങ്ങനെ ചെയ്താല്‍ 











യിരെമ്യാവ്‌ 40:10-41:14 


നിങ്ങള്‍ക്കെല്ലാം നല്ലതേ വരൂ. 11ഞാ൯ തന്നെ 
മിസ്പയില്‍ വസിക്കും. ഇവിടെ വരുന്ന കല്‍ദ 
യക്കാരോടു ഞാന്‍ നിങ്ങള്‍ക്കുവേണ്ടി സംസാ 
രിക്കും. നിങ്ങള്‍ ആ ജോലി എനിക്കു വിട്ടു 
തരിക. മുന്തിരിയും വേനല്‍പ്പഴവും തൈലവും 
നിങ്ങള്‍ കൊയ്യണം. നിങ്ങള്‍ കൊയ്യുന്നതെല്ലാം 
നിങ്ങളുടെ ഭരണികളില്‍ നിറയ്ക്കുക. നിങ്ങള്‍ 
നിയന്ത്രണമേറ്റെടുക്കുന്ന പട്ടണങ്ങളില്‍ വസി 
ക്കുക.” 

1ബാബിലോണ്‍രാജാവ്‌ ചില യെഹൂദക്കാ 
രെ ദേശത്ത്‌ ഉപേക്ഷിച്ചുവെന്ന്‌ മോവാബ്‌, 
അമ്മോന്‍, എദോം പിന്നെ മറ്റെല്ലാ രാജ്യങ്ങളി 
ലൂമുള്ള സകല യെഹുദക്കാരും കേട്ടു. ശാഫാ 
ന്‍െറ പുത്രനായ അഹീക്കാമിന്‍െറ പുത്രനായ 
ഗെദല്യാവിനെ അവരുടെ ഭരണമേല്‍പ്പിച്ചതും 
അവര്‍ കേട്ടു. ആ യെഹുദക്കാര്‍ അതു കേട്ട 
പ്പോള്‍ യെഹൂദദേശത്തേക്കു തിരിച്ചു വന്നു. 











764 


അഹീക്കാമിന്‍െറ പുത്രനായ ഗെദല്യാവിനെ 
വാളുകൊണ്ടു വധിച്ചു. യെഹൂദയിലെ ഭരണാ 
ധികാരിയായി ബാബിലോണിലെരാജാവ്‌ 
തെരഞ്ഞെടുത്ത ആളായിരുന്നു ഗെദല്യാവ്‌. 
ഗദല്യാവിനോടൊപ്പം മിസ്പാപട്ടണത്തി 
ലുണ്ടായിരുന്ന യെഹുദക്കാരെയും യിശ്മാ 
യേല്‍ വധിച്ചു. 

ട്ഗദല്യാവ്‌ വധിക്കപ്പെട്ടതിനെറ പിറ്റേന്ന്‌ 
എണ്‍പതുപേര്‍ മിസ്പയി ലേക്കു വന്നു. അവര്‍ 
ധാന്യബലികളും ധൂപങ്ങളും യഹോവയുടെ 
ആലയത്തിലേക്കു കൊണ്ടുവരികയായിരുന്നു. 
ആ എണണ്‍്പതുപേരും തങ്ങളുടെ താടി വടിച്ചി 
രുന്നു. വസ്ത്രങ്ങള്‍ കീറിയിരുന്നു. സ്വയം മുറി 
വേല്ലിക്കുകയും ചെയ്തിരുന്നു. ശെഖേം, 
ശീലോ, ശമര്യ എന്നിവടങ്ങളില്‍ നിന്നാണവര്‍ 
വന്നത്‌. ഗെദല്യാവ്‌ വധിക്കപ്പെട്ടിരുന്ന കാര്യം 
ഇവരിലാരും അറിഞ്ഞിരുന്നില്ല. യിശ്മായേല്‍ 














തങ്ങള്‍ ചിതറിക്കിടക്കുകയായിരുന്ന സകല 
രാജ്യങ്ങളില്‍നിന്നും അവര്‍ മിസ്പയില്‍ ഗെദ 
ല്യാവിന്‍െറയടുത്തേക്കു മടങ്ങിവന്നു. അങ്ങനെ 
അവര്‍ തിരിച്ചുവരികയും ധാരാളം മുന്തിരിയും 
വേനല്‍പ്പഴങ്ങളും ശേഖരിക്കുകയും ചെയ്തു. 
3കാരേഹിന്‍െറെ പുത്രനായ യോഹാനാനും 
തുറന്ന രാജ്യത്തുള്ള യെഹൂദയുടെ മറ്റെല്ലാ 
സൈനികോദ്യോഗസ്ഥന്മാരും ഗെദല്യാവി 
ന്‍െറ അടുത്തേക്കു വന്നു. ഗെദല്യാവ്‌ മിസ്പാ 


മിസ്പാ വിട്ട ആ എണ്‍പതു പേരെയും 
കാണാന്‍ പോയി. അവരെ കാണാന്‍ പോക 
വേ അവന്‍ കരഞ്ഞു. യിശ്മായേല്‍ ആ എണ്‍ 
പതു പേരെയും കണ്ടു പറഞ്ഞു. “അഹീക്കാ 
മിന്‍റെ പുത്രനായ ഗെദല്യാവിനെ കാണാന്‍ 
എന്നോടൊപ്പം വരിക.” 7-8#അവര്‍ നഗരത്തിലെ 
ത്തിയ ഉടനെ യിശ്മായേലും അവനന്‍െറയാ 
ളുകളും എണ്‍പതു പേരെയും കൊന്ന്‌ ആഴമുള്ള 
വെള്ളത്തൊട്ടിയിലെറിയാന്‍ തുടങ്ങി! പക്ഷേ 





പട്ടണത്തിലായിരുന്നു 4യോഹാനാനും അയാ 
ളോടൊപ്പുമുള്ള ആ ഉദ്യോഗസ്ഥന്മാരും ഗെദ 
ല്യാവിനോടു പറഞ്ഞു, “അമ്മോന്യരുടെ രാജാ 
വായ ബാലീസ്‌ നിന്നെ കൊല്ലാനാഗ്രഹിക്കു 
ന്നുവെന്ന്‌ നിനക്കറിയാമോ? നെഥന്യാവിന്‍െറ 
പുത്രനായ യിശ്മായേലിനെ അതിന്‌ അയാള്‍ 
അയയ്ക്കുകയും ചെയ്തിരിക്കുന്നു.” പക്ഷേ 
അഹീക്കാമിന്‍െറ പുത്രനായ ഗെദല്യാവ്‌ അവ 
രെ വിശ്വസിച്ചില്ല. 

അനന്തരം കാരേഹിന്‍െറെ പുത്രനായ 
യോഹാനാന്‍ മിസ്പയില്‍വച്ച്‌ ഗെദല്യാവു 
മായി രഹസ്യസംഭാഷണം നടത്തി. യോഹാ 
നാന്‍ ഗെദല്യാവിനോടു പറഞ്ഞു, “ഞാന്‍ 
ചെന്ന്‌ നെഥന്യാവിന്‍െറ പുത്രനായ യിശ്മാ 
യേലിനെ വധിക്കട്ടേ? ഇതേപ്പറ്റി ആര്‍ക്കും 
ഒന്നുമറിയില്ല. യിശ്മായേല്‍ അങ്ങയെ വധി 
ക്കാന്‍ നമ്മളനുവദിക്കരുത്‌. അത്‌ അങ്ങയ്ക്കു 
ചുറ്റുമുള്ള യെഹൂദക്കാരെ വീണ്ടും പലരാജ്യങ്ങ 
ളിലേക്കു ചിതറിക്കാനിടയാക്കും. യെഹൂദയില്‍ 
അവശേഷിക്കുന്നവര്‍ നശിക്കുമെന്നാണതിനര്‍ 
ത്ഥം.” 

16തന്നാല്‍ അഹീക്കാമിനെറ പുത്രനായ ഗെദ 
ല്യാവ്‌ കാരേഹിന്‍െറ പുത്രനായ യോഹാനാ 
നോടു പറഞ്ഞു, “യിശ്മായേലിനെ കൊല്ലേ 
ണ്ട. യിശ്മായേലിനെപ്പറ്റി നിങ്ങള്‍ പറയുന്ന 
തൊക്കെ നുണയാണ്‌.” 
4 ഏഴാം മാസത്തില്‍ എലീശാമയുടെ പുത്ര 

നായ നെഥാന്യാവിനന്‍െറെ പുത്രനായ 

യിശ്മായേല്‍ അഹീക്കാമിന്‍െറ പുത്രനായ ഗെ 
ദല്യാവിന്‍െറ അടുത്തുവന്നു. തന്‍െറ പത്ത്‌ 
ആളുകളെയും കൂട്ടിയായിരുന്നു യിശ്മായേല്‍ 
വന്നത്‌. അവര്‍ മിസ്പാപട്ടണത്തിലേക്കു വന്നു. 
രാജകുടുംബാംഗമായിരുന്നു യിശ്മായേല്‍. 
അയാള്‍ യെഹൂദയിലെ രാജാവിന്‍െറ ഉദ്യോ 
ഗസ്ഥന്മാരിലൊരാളായിരുന്നു. യിശ്മായേലും 
അവന്‍െറയാളുകളും ഗെദല്യാവിനോടൊപ്പം 
ഈണുകഴിച്ചു. 2ഒരുമിച്ചിരുന്ന്‌ ണ്ടു കഴിക്കവേ 
യിശ്ഠമയേലും പത്തു കൂട്ടുകാരും എഴുന്നേറ്റ്‌ 








അവരില്‍ പത്തുപേര്‍ യിശ്മായേലിനോടു പറ 
ഞ്ഞു, “ഞങ്ങളെ വധിക്കരുത്‌! ഞങ്ങള്‍ ഒരു 
വയലില്‍ ചിലത്‌ ഒളിച്ചു വച്ചിരിക്കുന്നു. ഗോ 
തമ്പും യവവും തേനും എണ്ണയും ഞങ്ങള്‍ക്കുണ്ട്‌. 
അതെല്ലാം ഞങ്ങള്‍ നിങ്ങള്‍ക്കു തരാം!” അതി 
നാല്‍ യിശ്മായേല്‍ മറ്റുള്ളവരോടൊലപ്പം 
അവരെ കൊന്നില്ല. (യിശ്മായേല്‍ വെള്ള 
ത്തൊട്ടി നിറയും വരെ ശവങ്ങള്‍ അതിലേക്കെ 
റിഞ്ഞു. ആ തൊട്ടിയാകട്ടെ വളരെ വലുതുമാ 
യിരുന്നു! ആസാ എന്നൊരു യെഹുദാരാജാവാ 
യിരുന്നു അതു നിര്‍മ്മിച്ചിരുന്നത്‌. യുദ്ധകാല 
ത്തും നഗരത്തില്‍ വെള്ളം കിട്ടുന്നതിനാണ്‌ 
ആസാ രാജാവ്‌ തൊട്ടി നിര്‍മ്മിച്ചത്‌. യിസ്രായേ 
ലിലെ രാജാവായ ബയശയില്‍നിന്നും തന്‍െറ 
നഗരത്തെ രക്ഷിക്കുന്നതിനാണ്‌ ആസാ ഇതു 
ചെയ്തത്‌.) 

10മിസ്പാപട്ടണത്തില്‍ ഉണ്ടായിരുന്ന മറ്റെല്ലാ 
വരെയും യിശ്മായേല്‍ പിടികൂടി അമ്മോന്യ 
രുടെ രാജ്യത്തിലേക്കു മുറിച്ചുകടക്കാന്‍ തുടങ്ങി. 
(രാജാവിന്‍െറ പുത്രിമാരും അവിടെ അവശേ 
ഷിച്ചിരുന്ന സകലജനങ്ങളും അതിലുള്‍പ്പെടും. 
ബാബിലോണണ്‍രാജാവിനന്‍െറ പ്രത്യേകപാറാവു 
കാരുടെ അധിപനായിരുന്ന നെബൂസര്‍- 
അദാന്‍ അവരെ നിരീക്ഷിക്കാന്‍ ഗെദല്യാവി 
നെ തെരഞ്ഞെടുത്തിരുന്നു.) 

1യിശ്മായേല്‍ ചെയ്ത എല്ലാ ദുഷ്ടകൃത്യങ്ങ 
ളെപ്പറ്റിയും കാരേഹിന്‍െറ പുത്രന്‍ യോഹാ 
നാനും സകല സൈനികോദ്യോഗസ്ഥന്മാരും 
അറിഞ്ഞു. 12അതിനാല്‍ യോഹാനാനും സൈ 
നികോദ്യോഗസ്ഥന്മാരും തങ്ങളുടെയാളുകളെ 
യുംകൂട്ടി നെഥന്യാവിന്‍െറ പുത്രനായ യിശ്മാ 
യേലുമായി യുദ്ധത്തിനു പോയി. ഗിബെ 
യോന്‍പട്ടണത്തിലെ വലിയൊരു ജലാശയ 
ത്തിനരികില്‍ വച്ച്‌ അവര്‍ യിശ്മായേലിനെ 
പിടിച്ചു. യിശ്മായേല്‍ തടവുകാരായി പിടി 
ച്ചിരുന്നവര്‍ യോഹാനാനെയും സൈനികോ 
ദ്യോഗസ്ഥന്മാരെയും കണ്ടു. അവര്‍ വളരെ 
സന്തോഷവാന്മാരായിത്തീര്‍ന്നു. 14അപ്പോള്‍ 

















765 


യിശ്മായേലിനാല്‍ മിസ്പാപട്ടണത്തില്‍ തട 
വുകാരായി പിടിക്കപ്പെട്ടിരുന്ന അവരെല്ലാം 
കാരേഹിനന്‍െറ പുത്രനായ യോഹാനാന്‍െറ 
യടുത്തേക്കു ചെന്നു. പക്ഷേ യിശ്മായേലും 
അവന്‍െറ എട്ടു സഹായികളും യോഹാനാ 
നില്‍നിന്നും രക്ഷപെട്ടു. അവര്‍ അമ്മോനൃരു 
ടെയടുത്തേക്കു ര 

16അങ്ങനെ കാരേഹിന്‍െറ പുത്രനും അവ 
ന്‍റെ സൈനികോദ്യോഗസ്ഥന്മാരും തടവു 
കാരെ രക്ഷിച്ചു. യിശ്മായേല്‍ ഗെദല്യാവിനെ 
വധിച്ചശേഷമാണ്‌ അവരെ മിസ്പയില്‍നിന്നും 
പിടിച്ചത്‌. അവശേഷി ചിരുന്നവരില്‍ ഭടന്മാരും 
സ്ത്രീകളും കുട്ടികളും കോടതിയുദ്യോഗസ്ഥ 
ന്മാരുമുണ്ടായിരുന്നു. യോഹാനാന്‍ അവരെ 
ഗിബെയോന്‍പട്ടണത്തില്‍നിന്നു തിരിച്ചു 
കൊണ്ടുവന്നു. 


ഈജിപ്തിലേക്കുള്ള രക്ഷപ്പെടല്‍ 
17-18യോഹാനാനും മറ്റു സൈനികോദ്യോഗ 
സ്ഥന്മാരും കല്‍ദയരെ ഭയപ്പെട്ടിരുന്നു. ബാബി 
ലോണ്‍രാജാവ്‌ ഗെദല്യാവിനെ യെഹൂദയുടെ 
അധികാരിയായി തെരഞ്ഞെടുത്തിരുന്നു. 
പക്ഷേ യിശ്മായേല്‍ ഗെദല്യാവിനെ വധിച്ചു. 
കല്‍ദയര്‍ കോപിക്കുമെന്ന്‌ യോഹാനാന്‍ ഭയ 





യിരെമ്യാവ്‌ 41:15-42:17 


മെന്ന്‌ ഞങ്ങള്‍ക്കറിയാം. ഞങ്ങള്‍ സന്ദേശം 
ഇഷ്ടപ്പെടുന്നോ ഇല്ലയോ എന്നത്‌ പ്രശ്നമാ 
കുന്നില്ല. യഹോവയില്‍നിന്ന്‌ ഒരു സന്ദേശ 
ത്തിനായി ഞങ്ങള്‍ നിന്നെ അയയ്ക്കുന്നു. 
അവന്‍ പറയുന്നതെന്തും ഞങ്ങള്‍ അനുസരി 
ക്കും. അപ്പോള്‍ ഞങ്ങള്‍ക്ക്‌ നന്മകളുണ്ടാകും. 
അതെ, ഞങ്ങള്‍ ഞങ്ങളുടെ ദൈവമാകുന്ന 
യഹോവയെ അനുസരിക്കും.” 

പത്തു ദിവസങ്ങളുടെ അവസാനത്തില്‍ 
യഹോവയില്‍നിന്നുളള സന്ദേശം യിരെമ്യാ 
വിനു ലഭിച്ചു. $അപ്പോള്‍ യിരെമ്യാവ്‌ കാരേ 
ഹിന്‍െറ പുത്രന്‍ യോഹാനാനെയും അവനോ 
ടൊപ്പമുണ്ടായിരുന്ന സൈനികോദ്യോഗസ്ഥ 
ന്മാരെയും വിളിച്ചുകൂട്ടി. അപ്രമാണി മൂതല്‍ 
ഏറ്റവും പ്രമാണിവരെയുള്ള മറ്റു സകലരെയും 
യിരെമ്യാവ്‌ വിളിച്ചുകൂട്ടി. യിരെമ്യാവ്‌ അവ 
രോടു പറഞ്ഞു, “യിസ്രായേൽല്‍ജനതയുടെ ദൈ 
വമാകുന്ന യഹോവ പറയുന്നത്‌ ഇതാകുന്നു. 
നിങ്ങളെന്നെ അവന്‍െറയടുത്തേക്കയച്ചു. 
നിങ്ങള്‍ക്കു ചോദിക്കാനുള്ളത്‌ ഞാന്‍ യഹോവ 
യോടു ചോദിച്ചു. യഹോവ പറയുന്നത്‌ ഇതാ 
കുന്നു: 10“നിങ്ങള്‍ യെഹൂദയില്‍ തങ്ങിയാല്‍ 
നിങ്ങളെ ഞാന്‍ ശക്തമാക്കും- ഞാന്‍ നിങ്ങളെ 
നശിപ്പിക്കുകയില്ല. നിങ്ങളെ ഞാന്‍ നടും, പറി 














പ്പെട്ടിരുന്നു. അതിനാലവര്‍ ഈജിപ്തിലേക്കു 
ഓടിപ്പോകാന്‍ നിശ്ചയിച്ചു. ഈജിപ്തിലേ 
ക്കുള്ള വഴിയില്‍ അവര്‍ ഗേരൂത്ത്‌ കിംഹാമില്‍ 
തങ്ങി. ബേത്ആനേഹെം പട്ടണത്തിനടുത്തായി 
രുന്നു ഗേരൂത്ത്‌ കിംഹാം. 
4 അവര്‍ ഗേരൂത്ത്‌ കിംഹാമിലായിരിക്കെ, 
യോഹാനാനും ഹോശയ്യാവിന്‍൯ന്‍െറ 

പുത്രന്‍ യെസാന്യാവ്‌ എന്നു പേരായ ഒരാളും 
യിരെമ്യാപ്രവാചകനെ കാണാന്‍ പോയി. 
സകല സൈനികോദ്യോഗസ്ഥന്മാരും യോഹാ 
നാനോടും യെസാന്യാവിനോടുമൊല്പം 
പോയി. ഏറ്റവും അപ്രധാനി മുതല്‍ ഏറ്റവും 
പ്രമാണിവരെ സകലരും യിരെമ്യാവിന്‍െറയടു 
തേക്കു പോയി. 2അവരെല്ലാവരും അവനോടു 
പറഞ്ഞു, “യിരെമ്യാവേ, ദയവായി ഞങ്ങള്‍ 
ചോദിക്കുന്നതെന്തെന്നു ശ്രദ്ധിക്കുക. യെഹൂദാ 
കുടംബത്തില്‍നിന്ന്‌ അവശേഷിക്കുന്ന എല്ലാവ 
ര്‍ക്കുമായി നിന്‍റെ ദൈവമാകുന്ന യഹോവ 
യോടു പ്രാര്‍ത്ഥിക്കുക. യിരെമ്യാവേ, ഞങ്ങ 
ളില്‍ അധികം പേരൊന്നും അവശേഷിക്കുന്നി 
ല്ലെന്നു നിങ്ങള്‍ക്കു കാണാം. ഒരിക്കല്‍ ഞങ്ങ 
ളില്‍ വളരെപ്പേരുണ്ടായിരുന്നു. 3യിരെമ്യാവേ, 
ഞങ്ങള്‍ എവിടെപ്പോകണമെന്നും എന്തുചെയ 
ണമെന്നും നിന്‍െറ ദൈവമാകുന്ന യഹോവ 
പറയുന്നതിനായി പ്രാര്‍ത്ഥിക്കുക.” 

ദ്അപ്പോള്‍ യിരെമ്യാപ്രവാചകന്‍ മറുപടി 
നല്‍കി, “നിങ്ങളെന്നോടു ചെയ്യാനാവശ്യപ്പെ 
ടുന്നതെന്തെന്ന്‌ എനിക്കു മനസ്സിലാകുന്നു. 
നിങ്ങളെന്നോടാവശ്യപ്പെടുതു പോലെ ഞാന്‍ 
നിങ്ങളുടെ ദൈവമാകുന്ന യഹോവയോടു 
പ്രാര്‍ത്ഥിക്കും. യഹോവ പറയുന്നതെല്ലാം 
ഞാന്‍ നിങ്ങളോടു പറയും. ഒന്നും ഞാന്‍ നിങ്ങ 
ളില്‍നിന്നും മറച്ചു വയ്ക്കില്ല.” 

അപ്പോഴവര്‍ യിരെമ്യാവിനോടു പറഞ്ഞു, 
“നിന്‍െറ ദൈവമാകുന്ന യഹോവ ഞങ്ങളോ 
ടാവശ്യപ്പെടുന്നതൊക്കെ ഞങ്ങള്‍ ചെയ്യാതിരു 
ന്നാല്‍ യഹോവ ഞങ്ങള്‍ക്കെതിരെ സത്യവും 
വിശ്വസ്തനുമായൊരു സാക്ഷിയായിരിക്കും. 
നിന്‍െറ ദൈവമാകുന്ന യഹോവ ഞങ്ങളെന്തു 
ചെയ്യണമെന്നു പറയാന്‍ നിന്നെ അയയ്ക്കു 














ച്ചെടുക്കയില്പ. നിങ്ങളോടു ഞാന്‍ ചെയ്ത ക്രൂര 
തകളാല്‍ ഞാന്‍ വ്യസനിക്കുന്നതിനാലാണി 
ങ്ങനെ ചെയ്യുന്നത്‌. 1॥ഇപ്പോള്‍ നിങ്ങള്‍ ബാബി 
ലോണ്‍രാജാവിനെ ഭയപ്പെടുന്നു. എന്നാല്‍ 
അവനെ ഭയപ്പെടേണ്ടതില്ല. ബാബിലോണ്‍ 
രാജാവിനെ ഭയപ്പെടേണ്ടതില്ല.” ഇതാകുന്നു 
യഹോവയുടെ സന്ദേശം. “എന്തുകൊണ്ടെ 
ന്നാല്‍, ഞാന്‍ നിങ്ങളോടൊപ്പമുണ്ട. ഞാന്‍ 
നിങ്ങളെ രക്ഷിക്കും. ഞാന്‍ നിങ്ങളെ രക്ഷപെ 
ടുത്തും. അവന്‍ നിങ്ങളെ എത്തിപ്പിടിക്കാനാ 
വില്ല. 1ഞാന്‍ നിങ്ങളോടു കാരുണ്യവാനായി 
രിക്കും. ബാബിലോണ്‍രാജാവും നിങ്ങളോടു 
ദയയോടെ പെരുമാറും. നിങ്ങളെ അവന്‍ 
സ്വദേശത്തേക്കു തിരികെകൊണ്ടുവരികയും 
ചെയ്യും.” 13എന്നാല്‍ നിങ്ങള്‍ പറഞ്ഞേക്കാം, 
“ഞങ്ങള്‍ യെഹൂദയില്‍ തങ്ങുകയില്ല'” എന്ന്‌. 
നിങ്ങളങ്ങനെ പറയുകയാണെങ്കില്‍ നിങ്ങള്‍ 
നിങ്ങളുടെ ദൈവമാകുന്ന യഹോവയെ അനു 
സരിക്കാതിരിക്കുകയാകും.” 4നിങ്ങളിങ്ങനെയും 
പറഞ്ഞേക്കാം, “ഇല്ല, ഞങ്ങള്‍ ഈജിപ്തിലേക്കു 
പോയി താമസിക്കും. ഈജിപ്തിലെ യുദ്ധം 
ഇനി ഞങ്ങളെ ശല്ലയപ്പെടുത്തുകയില്പ. യുദ്ധ 
കാഹളങ്ങള്‍ ഞങ്ങള്‍ കേള്‍ക്കുകയില്ല. ഈജി 
പ്തില്‍ ഞങ്ങള്‍ക്കു വിശക്കുകയുമില്ല.” 15അങ്ങ 
നെയാണു പറയുന്നതെങ്കില്‍ യെഹൂദയില്‍ 
അവശേഷിക്കുന്നവരേ, യഹോവയുടെ ഈ 
സന്ദേശം ശ്രവിക്കുക. സര്‍വ്വശക്തനായയഹോ 
വ, യിസ്രായേല്‍ജനതയുടെ ദൈവം പറയു 
ന്നത്‌ ഇതാകുന്നു: “നിങ്ങള്‍ ഈജിപ്തില്‍ വസി 
ക്കാന്‍ പോകാന്‍ നിശ്ചയിച്ചാല്‍ ഇക്കാര്യങ്ങള്‍ 
സംഭവിക്കും: 1നിങ്ങള്‍ യുദ്ധത്തിന്‍െറ വാളി 
നെ ഭയപ്പെടുന്നു, പക്ഷേ അതു നിങ്ങളെ 
അവിടെ പരാജയപ്പെടുത്തും. നിങ്ങള്‍ വിശപ്പി 
നെപ്പറ്റി വ്യാകുലരാണ്‌. പക്ഷേ ഈജിപ്തില്‍ 
നിങ്ങള്‍ വിശന്നു വലയും. നിങ്ങളവിടെ മരി 
ക്കും. 17ഈജിപ്തില്‍ പോയി വസിക്കാനുദ്ദേശി 
ക്കുന്ന ഓരോരുത്തരും വാളിനാലോ വിശ 
പ്പിനാലോ മാരകരോഗങ്ങളാലോ മരിക്കും. 
ഈജിപ്തിലേക്കു പോകുന്ന ഒരാള്‍പോലും 
അവശേഷിക്കുകയില്ല. ഞാനവര്‍ക്കായി 




















യിരെമ്യാവ്‌ 42:18-44:1 


കൊണ്ടുവരുന്ന മാരകസംഗതികളില്‍നിന്നും 
അവര്‍ രക്ഷപെടുകയുമില്ല.” 

18“സര്‍വ്വശക്തനായ യഹോവ, യിസ്രായേ 
ല്‍ജനതയുടെ ദൈവം, പറയുന്നു: “എന്‍െറ 
കോപം ഞാന്‍ യെരുശലേമിനെതിരെ കാണി 
ച്ചു. യെരുശലേമില്‍ വസിച്ചവരെ ഞാ൯ 
ശിക്ഷിച്ചു. അതേപോലെ എന്റെറ കോപം 
ഞാന്‍ ഈജിപ്തിലേക്കു പോകുന്ന ഓരോരുത്ത 
രോടും കാട്ടും. അന്യര്‍ക്കു സംഭവിക്കുന്ന ദോഷ 
ങ്ങള്‍ക്കുദാഹരണമായി മനുഷ്യര്‍ നിങ്ങളെ 
ചൂണ്ടിക്കാട്ടും. നിങ്ങള്‍ ഒരു ശാപവചനം 
പോലെയായിത്തീരും. മനുഷ്യര്‍ നിങ്ങളെയോ 
ര്‍ത്തു ലജ്ജിക്കും, അവര്‍ നിങ്ങളെ പരിഹ 
സിക്കും. നിങ്ങളിനിയൊരിക്കലും യെഹൂദാ 
കാണുകയുമില്ല.” 

19“അവശേഷിക്കുന്ന യെഹൂദക്കാരേ, യഹോ 
വ നിങ്ങളോടു പറഞ്ഞു: “ഈജിപ്തിലേക്കു 
പോകരുത്‌.” ഞാനിപ്പോള്‍ത്തന്നെ നിങ്ങള്‍ക്കു 
മുന്നറിയിപ്പു നല്‍കുന്നു. മനിങ്ങള്‍ നിങ്ങളുടെ 
മരണത്തിനിടയാക്കുന്ന തെറ്റുകളാണു ചെയ്യു 
ന്നത്‌. നിങ്ങളെന്നെ നിങ്ങളുടെ ദൈവമാകുന്ന 
യഹോവയുടെ അടുത്തേക്കയച്ചു. നിങ്ങളെ 
ന്നോടു പറഞ്ഞു, “ഞങ്ങളുടെ ദൈവമാകുന്ന 
യഹോവയോടു ഞങ്ങള്‍ക്കായി പ്രാര്‍ത്ഥി 
ക്കുക. യഹോവ ചെയ്യാന്‍ പറയുന്നതെല്ലാം 
ഞങ്ങളോടു പറയുക. ഞങ്ങള്‍ യഹോവയെ 
അനുസരിക്കും.” അതിനാലിന്ന്‌ യഹോവയു 
ടെ സന്ദേശം ഞാന്‍ നിങ്ങളോടു പറഞ്ഞിരി 
ക്കുന്നു. എന്നാല്‍ നിങ്ങളുടെ ദൈവമാകുന്ന 
യഹോവയെ നിങ്ങളനുസരിച്ചില്ല. നിങ്ങളോടു 
പറയാന്‍ യഹോവ എന്നെ അയച്ച കാര്യങ്ങളെ 
ല്ലാം നിങ്ങള്‍ ചെയ്തില്ല. 2അതിനാലിപ്പോള്‍ 
നിങ്ങള്‍ക്കിതു മനസ്സിലാകുന്നതായി ഉറപ്പു വരു 
ത്തുക: നിങ്ങള്‍ ഈജിപ്തില്‍പോയി വസി 

















766 


രോട്‌ യെഹുദയില്‍ത്തന്നെ തങ്ങാന്‍ കല്ലിച്ചി 
രുന്നു. എന്നാല്‍ യഹോവയെ അനുസരിക്കു 
ന്നതിനു പകരം യോഹാനാനും സൈനികോ 
ദ്യോഗസ്ഥന്മാരും ശിഷ്ടജനത്തെ മുഴുവനും 
യെഹൂദയില്‍ നിന്നും ഈജിപ്തിലേക്കുകൊ 
ണ്ടുപോയി. മുമ്പ്‌ ശത്രുക്കള്‍ അവരെ മറ്റു രാജ്യ 
ങ്ങളിലേക്കു കൊണ്ടുപോയിരുന്നു. പക്ഷേ 
അവര്‍ യെഹുദയിലേക്കു മടങ്ങിവന്നിരുന്നു. 
ണപ്പോള്‍ യോഹാനാനും സകലസൈനികോ 
ദ്യോഗസ്ഥന്മാരും സകലസ്ത്രപുരുഷന്മാരെ 
യും കുട്ടികളെയും ഈജിപ്തിലേക്കു നയിച്ചു. 
രാജാവിന്‍െറ പുത്രിമാരും അവരിലുണ്ടായി 
രുന്നു. (നെബൂസര്‍-അദാ൯ ഗെദല്യാവിനെ 
അവരുടെ ചുമതലക്കാരാക്കിയിരുന്നു. ബാബി 
ലോണ്‍രാജാവിന്‍െറ പ്രത്യേക പാറാവുകാ 
രുടെ നായകനായിരുന്നു നെബൂസര്‍-അദാന്‍) 
യിരെമ്യാപ്രവാചകനെയും നേര്യാവിന്‍െറ 
പുത്രനായ ബാരുക്കിനെയും യോഹാനാ൯ 
കൊണ്ടുപോയി. "അവര്‍ യഹോവയെ ചെവി 
ക്കൊണ്ടില്ല. അങ്ങനെ അവരെല്ലാവരും ഈജി 
പ്തിലേക്കു പോയി. അവര്‍ തഹ്പനേസ്‌ പട്ട 
ണത്തിലേക്കു പോയി. 
8ഭതഹ്പനേസുപട്ടണത്തില്‍ യിരെമ്യാവിന്‌ 
യഹോവയില്‍നിന്നുള്ള സന്ദേശം ലഭിച്ചു. 9“യി 
രെമ്യാവേ, കുറച്ചു വലിയകല്ലുകള്‍ ശേഖരി 
ക്കുക. അവ തഹ്പനേസിലുള്ള ഫറവോന്‍റെ 
ഒരദ്യോഗികഭവനത്തിനന്‍െറ മുമ്പില്‍ മണ്ണും 
ഇഷ്ടികയും കൊണ്ടുളള നടപ്പാതയില്‍ കുഴി 
ചിിടുക. യെഹൂദക്കാര്‍ നോക്കിനില്‍ക്കേ വേണം 
ഇതു ചെയ്യുവാന്‍. 1%അപ്പോള്‍ നിന്നെ നോക്കി 
ക്കൊണ്ടിരിക്കുന്ന യെഹൂദക്കരോടു പറയുക: 
“സര്‍വ്വശക്തനായ യഹോവ, യിസ്ര്രായേലി 
ന്‍െറ ദൈവം പറയുന്നു: ബാബിലോണ്‍രാജാ 
വായ നെബുഖദ്നേസരിനെ ഞാനിവിടെ വരു 




















ക്കാനാഗ്രഹിക്കുന്നു. എന്നാലിതൊക്കെ നിങ്ങ 
ള്‍ക്കവിടെ സംഭവിക്കും. നിങ്ങള്‍ വാളുകൊ 
ണ്ടോ വിശപച്പുകൊണ്ടോ മാരകരോഗങ്ങള്‍ 
കൊണ്ടോ മരിക്കും.” 
അങ്ങനെ യിരെമ്യാവ്‌ അവരുടെ ദൈവ 

4 മാകുന്ന യഹോവയുടെ സന്ദേശം ജന 
ങ്ങളോടു പറയുന്നത്‌ അവസാനിപ്പിച്ചു. ജന 
ങ്ങളോടു പറയാന്‍ യഹോവ തന്നെ ഏലിച്ച 
തെല്ലാം യിരെമ്യാവു പറഞ്ഞു. 

2ഹോശയ്യാവിന്‍െറ പുത്രനായ അസര്യാവും 
കാരേഹിന്‍െറ പുത്രനായ യോഹാനാനും മറ്റു 
ചിലരും, അഹങ്കാരികളും കഠിന ഹൃദയരുമായി 
രുന്നു. അവര്‍ യിരെമ്യാവിനോടു കോപിച്ചു. 
അവര്‍ യിരെമ്യാവിനോടു പറഞ്ഞു, “യിരെ 
മാവേ, നീ നൂണ പറയുകയാണ്‌! ഞങ്ങളുടെ 
ദൈവമാകുന്ന യഹോവ നിന്നെ “നിങ്ങള്‍ 
ഈജിപ്തിലേക്കു പോകരുത്‌” എന്നു പറയാന്‍ 
അയച്ചിട്ടില്ല. 3യിരെമ്യാവേ, നേര്യാവിന്‍െറ 
പുത്രനായ ബാരുക്ക്‌ നിന്നെ ഞങ്ങള്‍ക്കെതിരാ 
കാന്‍ പ്രേരിപ്പിക്കുകയാണെന്ന്‌ ഞങ്ങള്‍ കരുതു 
ന്നു. ഞങ്ങളെ ബാബിലോണ്‍കാര്‍ക്കു നല്‍കാ 
നാണാവനാഗ്രഹം. അവര്‍ക്കു ഞങ്ങളെ വധി 
ക്കാനൊക്കുംവിധം അവന്‍ നിന്നെ ഉപയോഗി 
ക്കുകയാണ്‌. അല്ലെങ്കില്‍ ഞങ്ങളെ തടവുകാ 
രായി പിടിച്ച്‌ ബാബിലോണിലേക്കു കൊണ്ടു 
പോകാന്‍ സഹായിക്കുന്നതരത്തില്‍ അവന്‍ 
നിന്നെക്കൊണ്ടു ചെയ്യിക്കുകയാണ്‌.” 

ദ്അതിനാല്‍ യോഹാനാനും സൈനികോ 
ദ്യോഗസ്ഥന്മാരും സകല ജനങ്ങളും യഹോവ 
യുടെ കല്പന അനുസരിച്ചില്ല. യഹോവ അവ 








ത്തും. അവനെനന്‍െറ ദാസനാകുന്നു. അവന്‍െറ 
സിംഹാസനം ഞാനിവിടെ കുഴിച്ചിട്ടിരിക്കുന്ന 
കല്ലുകള്‍ക്കു മീതേയാക്കും. അയാള്‍ തന്‍െറ 
മേലാപ്പ്‌ ഈ കല്ലുകള്‍ക്കുമേല്‍ വിരിക്കും. 
1അവന്‍ ഇവിടെ വരികയും ഈജിപ്തിനെ 
ആക്രമിക്കുകയും ചെയ്യും. മരിക്കാന്‍ വിധിക്ക 
പ്പെടടവര്‍ക്ക്‌ അവന്‍ മരണം കൊണ്ടുവരും. തടവു 
കാരായി പിടിക്കപ്പെടേണ്ടവര്‍ക്ക്‌ അവന്‍ തടവു 
കൊണ്ടുവരും. വാളുകൊണ്ടു വധിക്കപ്പെടേണ്ട 
വര്‍ക്ക്‌ അവന്‍ വാള്‍ കൊണ്ടുവരും. 1ഈജിപ്‌ 
തിലെ വ്യാജദൈവങ്ങളുടെ ആലയങ്ങള്‍ക്കു 
നെബൂഖദ്നേസര്‍ തീ കൊളുത്തും. അവന്‍ ആ 
ആലയങ്ങളെ കത്തിക്കുകയും ആ വിഗ്രഹങ്ങ 
ളെ കൊണ്ടുപോകുകയും ചെയ്യും. ആട്ടിടയന്‍ 
തന്‍െറ വസ്ത്രത്തിലെ പേനുകളെ പെറുക്കി 
വൃത്തിയാക്കുന്ന. അതേപോലെ നെബുഖദ്നേ 
സര്‍ ഈജിപ്തിനെ വൃത്തിയാക്കും. പിന്നെ 
അവന്‍ സുരക്ഷിതനായി ഈജിപ്തു വിടും. 
1ഈജിപ്തിലെ സൂര്യദേവന്‍െറ ആലയത്തി 
ലുള്ള സ്മാരകശിലകളെ നെബുഖദ്നേസര്‍ 
നശിപ്പിക്കും. ഈജിപ്തിലെവ്യാജദൈവങ്ങ 
ളുടെ ആലയങ്ങള്‍ അവന്‍ കത്തിച്ചു കളയുക 


bE 


യും ചെയ്യും. 




















ഈജിപ്തിലുള്ള യെഹൂദക്കാര്‍ക്ക്‌ 
യഹോവയുടെ സന്ദേശം 
യിരെമ്യാവിനു യഹോവയില്‍ 
4 നിന്നൊരു സന്ദേശം ലഭിച്ചു. ഈജി 
പ്തില്‍ വസിക്കുന്ന സകലയെഹുദക്കാര്‍ക്കും 
വേണ്ടിയുള്ളതായിരുന്നു ആ സന്ദേശം. മിഗ്‌ 


767 


ദോല്‍, തഹ്പനേസ്‌, മെംഫിസ്‌ പട്ടണങ്ങ 
ളിലും തെക്കന്‍ഈജിപ്തിലും വസിക്കുന്ന 
യെഹൂദക്കാര്‍ക്കുവേണ്ടിയുള്ളതായിരുന്നു ആ 
സന്ദേശം. സന്ദേശം ഇതായിരുന്നു: 2സര്‍വ്വശക്ത 
നായ യഹോവ, യിസ്ധായേലിന്‍െറെ ദൈവം 








യിരെമ്യാവ്‌ 44:2-19 


ള്‍ക്കു ഞാന്‍ വലിയ അനര്‍ത്ഥങ്ങള്‍ വരുത്താന്‍ 
പോകുന്നു. യെഹൂദയുടെ കുടുംബത്തെ മുഴു 
വനും ഞാ൯ തകര്‍ക്കും. 2യെഹൂദയില്‍നിന്നും 
അവശേഷിക്കുന്ന ചിലരുണ്ടായിരുന്നു. അവര്‍ 





പറയുന്നു, “യെരൂശലേം നഗരത്തിനും യെഹൂദ 
യിലെ സകലപട്ടണങ്ങള്‍ക്കും ഞാന്‍ കൊണ്ടു 
വന്ന ഭീകരാനുഭവങ്ങള്‍ നിങ്ങള്‍ കണ്ടു. ആ 
പട്ടണങ്ങളിന്ന്‌ ശൂന്യമായ കല്‍ക്കൂമ്പാരങ്ങ 
ളാണ്‌. 3അവിടെ വസിക്കുന്നവരുടെ ദുഷ്പ്രവൃ 
ത്തികള്‍ മൂലമാണങ്ങനെ സംഭവിച്ചത്‌. അവര്‍ 
അന്യദൈവങ്ങള്‍ക്കു ബലികളര്‍പ്പിച്ചു- അതെ 
ന്നെ കോപിഷ്ഠനാക്കുകയും ചെയ്തു! നിങ്ങ 
ളും നിങ്ങളുടെ പൂര്‍വ്വികരും മുമ്പ്‌ ആ ദേവ 
ന്മാരെ ആരാധിച്ചിട്ടില്ല. അവരുടെയിടയിലേ 
ക്കു ഞാ൯ വീണ്ടും വീണ്ടും എന്‍െറ പ്രവാച 
കരെ അയച്ചു. ആ പ്രവാചകര്‍ എന്‍െറ ദാസ 
ന്മാരായിരുന്നു. ആ പ്രവാചകര്‍ എന്‍െറ സന്ദേ 
ശം പ്രസംഗിക്കുകയും അവരോടു പറയുകയും 
ചെയ്തു, “ഈ ഭീകരകൃത്യങ്ങള്‍ ചെയ്യരുത്‌. 
നിങ്ങള്‍ വിഗ്രാഹാരാധന നടത്തുന്നത്‌ ഞാന്‍ 
വെറുക്കുന്നു.” പക്ഷേ അവര്‍ പ്രവാചകര്‍ക്കു 
ചെവികൊടുത്തില്ല. ആ പ്രവാചകരെ അവര്‍ 
ശ്രദ്ധിച്ചില്ല. അവര്‍ തിന്മകള്‍ ചെയ്യുന്നതു നിര്‍ 
ത്തിയില്ല. അന്യദൈവങ്ങള്‍ക്കു ബലികളര്‍പ്പി 
ക്കുന്നത്‌ അവര്‍ നിര്‍ത്തിയില്ല. അതിനാല്‍ 
ഞാന്‍ അവരോട്‌ എന്‍െറ കോപം കാണിച്ചു. 
യെഹൂദയിലെ പട്ടണങ്ങളെയും യെരുശലേ 
മിലെ തെരുവുകളെയും ഞാന്‍ ശിക്ഷിച്ചു. 
എന്റെറ കോപം യെരൂുശലേമിനെയും യെഹൂദ 
യിലെ പട്ടണങ്ങളെയും ഇന്ന്‌ വെറും കല്‍ക്കൂ 
മ്പാരങ്ങളാക്കി.” 

അതിനാല്‍ സര്‍വ്വക്തനായ യഹോവ, 
യിസ്രായേലിന്‍റെ ദൈവം പറയുന്നു: “വിഗ്രഹ 
ങ്ങളെ ആരാധിക്കുന്നതു തുടര്‍ന്നുകൊണ്ട്‌ നിങ്ങ 
ളെന്തിനു സ്വയം മുറിവേല്ലിക്കുന്നു? നിങ്ങള്‍ 
പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും 
ശിശുക്കളെയും യെഹുദാക്കൂടുംബത്തില്‍നിന്നും 
വേര്‍പെടുത്തുകയാണ്‌. അതിനാല്‍ യെഹൂദാ 
കുടുംബത്തില്‍ അവശേഷിക്കുന്നവരെ കൂടാതെ 
നിങ്ങള്‍ വിട്ടുപോരുക. *വിഗ്രഹങ്ങളുണ്ടാക്കി 
നിങ്ങളെന്തിന്‌ എന്നെ കോപിഷ്ഠനാക്കുന്നു? 
Hae yee ഈജിപ്തില്‍വസിക്കുന്നു. 
ഇപ്പോള്‍ നിങ്ങള്‍ ഈജിപ്തില്‍ വ്യാജദൈവ 
ങ്ങള്‍ക്കു ബലികളര്‍പ്പിച്ചുകൊണ്ട്‌ എന്നെ കോ 
പിഷ്ഠനാക്കുകയാണ്‌. നിങ്ങള്‍ നിങ്ങളെത്ത 
ന്നെ നശിപ്പിക്കും. ഇതു നിങ്ങളുടെ സ്വന്തം 
വീഴ്ചയായിരിക്കും. അന്യദേശക്കാരുടെ ഇട 
യില്‍ നിങ്ങള്‍ നിങ്ങളെത്തന്നെ ശാപഗ്രസ്ഥരാ 
ക്കിത്തീര്‍ക്കും. ഭൂമിയിലെ മറ്റെല്ലാ രാജ്യക്കാരും 
നിങ്ങളെ നിന്ദിക്കും. നിങ്ങളുടെ പൂര്‍വ്വികര്‍ 
ചെയ്ത ദുഷ്ടതകളെ നിങ്ങള്‍ മറന്നോ? യെഹൂ 
ദയിലെ രാജാക്കന്മാരും രാജ്ഞിമാരും ചെയ്ത 
തിന്മകള്‍ നിങ്ങള്‍ മറന്നോ? യെഹൂദയിലും 
യെരൂശലേമിലെ തെരുവുകളിലും നിങ്ങളും 
നിങ്ങളുടെ ഭാര്യമാരും ചെയ്ത തിന്മകളെ മറ 
ന്നോ? 1ഇന്നുവരെയായിട്ടും യെഹൂദക്കാര്‍ 
വിനയാമ്പിതരായില്ല. അവര്‍ എന്നോടു ഒരാദ 
രവും കാണിച്ചില്ല. അവര്‍ എന്‍െറ ഉപദേശ 
ങ്ങളെ പിന്തുടര്‍ന്നുമില്ല. ഞാന്‍ നിങ്ങള്‍ക്കും 
പൂര്‍വ്വികര്‍ക്കും നല്‍കിയ നിയമങ്ങളും അവര്‍ 
അനുസരിച്ചില്ല.” 

1അതിനാല്‍ സര്‍വ്വശക്തനായ യഹോവ, 
യിസ്രായേലിന്‍റെ ദൈവം പറയുന്നു: “നിങ്ങ 





























ഇവിടെ ഈജിപ്തിലേക്കു വന്നു. പക്ഷേ 
യെഹൂദാകുടുംബത്തിലെ ആ അവശേഷിക്കു 
ന്നവരെക്കൂടി ഞാന്‍ നശിപ്പിക്കും. അവര്‍ വാളു 
കളാല്‍ വധിക്കപ്പെടുകയോ വിശപ്പുകൊണ്ടു 
മരിക്കുകയോ ചെയ്യും. അവര്‍ അന്യരാജ്യക്കാ 
രുടെ ഇടയില്‍ ദുഷിച്ചു പറയുന്ന ഒരു വസ്തു 
വായിരിക്കും. അവര്‍ക്കെന്തു സംഭവിക്കുന്നുവെ 
ന്നതില്‍ അന്യരാഷ്ട്രങ്ങള്‍ ഞെട്ടും. അവര്‍ ഒരു 
ശാപവാക്കായിത്തീരും. യെഹൂദയിലെ ജന 
ങ്ങളെ അനൃരാഷ്ട്രങ്ങള്‍ നിന്ദിക്കും. 1ഈജി 
പ്തില്‍ വസിക്കാന്‍ പുറപ്പെട്ട അവരെ ഞാന്‍ 
ശിക്ഷിക്കും. വാളുകള്‍, പട്ടിണി, മാരകരോഗ 
ങ്ങള്‍, ഇവയൊക്കെ അവരെ ശിക്ഷിക്കാന്‍ 
ഞാനുപയോഗിക്കും. യെരൂശലേംനഗരത്തെ 
ശിക്ഷിച്ചതുപോലെ ഞാന്‍ അവരെ ശിക്ഷി 
ക്കും. ഈജിപ്തില്‍ താമസിക്കാന്‍ പോയ 
യെഹൂദയുടെ ശേഷിക്കുന്നവരാരും എന്‍െറ 
ശിക്ഷയില്‍നിന്നും രക്ഷപെടില്ല. യെഹൂദയി 
ലേക്കു തിരിച്ചുവരുന്നതിന്‌ അവരിലാരുംതന്നെ 
അവശേഷിക്കുകയില്ല. യെഹൂദയിലേക്കു മട 
ങ്ങി വന്ന്‌ അവിടെ വസിക്കാനാണവര്‍ക്കാ 
ഗ്രഹം. പക്ഷേ, രക്ഷപ്പെടുന്ന കുറച്ചു ചിലരൊ 
ഴികെ ഒരാള്‍പോലും യെഹൂദയിലേക്കു മടങ്ങി 
പ്പോകുകയില്ല.” 

1ഈജിപ്തില്‍ വസിച്ചിരുന്ന യെഹൂദാ 
സ്ത്രീകളില്‍ പലരും അന്യദൈവങ്ങള്‍ക്കു 
ബലികളര്‍പ്പിക്കുകയായിരുന്നു. അവരുടെ 
ഭര്‍ത്താക്കന്മാര്‍ ഇതറിഞ്ഞിട്ടും അവരെ വിലക്കി 
യില്ല. അവിടെ ഒരുമിച്ചുചേരുന്ന ഒരു വലിയ 
സംഘം യെഹൂദക്കാരുണ്ടായിരുന്നു. അവര്‍ 
തെക്കന്‍ ഈജിപ്തില്‍വസിച്ചിരുന്ന യെഹൂദ 
ക്കാരായിരുന്നു. അന്യദൈവങ്ങള്‍ക്കു ബലിയര്‍ 
പ്പിക്കുകയായിരുന്ന സ്ത്രീകളുടെ ഭര്‍ത്താക്ക 
ന്മാര്‍ യിരെമ്യാവിനോടു പറഞ്ഞു, 16“നീ ഞങ്ങ 
ളോടു പറഞ്ഞ യഹോവയുടെ സന്ദേശം 
ഞങ്ങള്‍ ചെവിക്കൊള്ളില്ല. 17സ്വര്‍ഗ്ഗത്തിലെ 
രാജ്ഞിക്കു ബലികളര്‍പ്പിക്കാമെന്നു ഞങ്ങള്‍ 
വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഞങ്ങള്‍ വാഗ്‌ 
ദാനംചെയ്ത കാര്യങ്ങളെല്ലാം ഞങ്ങള്‍ നടപ്പി 
ലാക്കും. അവളെ ആരാധിക്കാന്‍ ഞങ്ങള്‍ ബലി 
കളര്‍പ്പിക്കുകയും പാനീയയാഗങ്ങള്‍ ഒഴിക്കു 
കയും ചെയ്യും. മുമ്പു ഞങ്ങളതു ചെയ്തു. 
ഞങ്ങളുടെ പൂര്‍വ്വികരും രാജാക്കന്മാരും ഉദ്യോഗ 
സ്ഥന്മാരും മുമ്പ്‌ ഇതു ചെയ്തു. ഞങ്ങളെല്ലാ 
വരും അതൊക്കെ യെഹൂദയിലെ പട്ടണങ്ങ 
ളിലും യെരുശലേമിലെ തെരുവുകളിലും 
ചെയ്തു. സ്വര്‍ഗ്ഗത്തിലെ രാജ്ഞിയെ ആരാധി 
ച്ചിരുന്ന കാലത്ത്‌ ഞങ്ങള്‍ക്കു ധാരാളം ആഹാ 
രമുണ്ടായിരുന്നു. ഞങ്ങള്‍ വിജയികളായിരുന്നു. 
ഞങ്ങള്‍ക്കൊരു ദോഷവും സംഭവിച്ചിരുന്നില്ല. 
18എന്നാല്‍ പിന്നീട്‌ ഞങ്ങള്‍ സ്വര്‍ഗ്ഗത്തിലെ 
രാജ്ഞിക്കു ബലികളര്‍പ്പിക്കുന്നതു നിര്‍ത്തി. 
അവള്‍ക്കു പാനീയയാഗമര്‍പ്പിക്കുന്നതും 
ഞങ്ങള്‍ നിര്‍ത്തി. അവളെ ആരാധിക്കുന്നതി 
നുള്ള ആ കാര്യങ്ങള്‍ നിര്‍ത്തിയതുമുതല്‍ ഞങ്ങ 
ള്‍ക്ക്‌ പ്രശ്നങ്ങളുണ്ടാകാ൯ തുടങ്ങി. ഞങ്ങളു 
ടെയാള്‍ക്കാര്‍ വാളുകൊണ്ടും പട്ടിണികൊണ്ടും 
കൊല്ലപ്പെട്ടു.” 

19അനന്തരം സ്ത്രീകള്‍ സംസാരിച്ചു. അവര്‍ 
യിരെമ്യാവിനോടു പറഞ്ഞു, “ഞങ്ങള്‍ ചെയു 





























യിരെമ്യാവ്‌ 44:20-46:2 


ന്നതെന്തെന്ന്‌ ഞങ്ങളുടെ ഭര്‍ത്താക്കന്മാര്‍ക്കറി 
യാമായിരുന്നു. സ്വര്‍ഗ്ഗത്തിലെ രാജ്ഞിക്കു 
ബലികളുണ്ടാക്കുന്നതിന്‌ ഞങ്ങള്‍ക്ക്‌ ഭര്‍ത്താക്ക 
ന്മാരുടെ അനുമതിയുണ്ടായിരുന്നു. അവള്‍ക്കു 
പാനീയ യാഗമര്‍പ്പിക്കാനുള്ള അനുവാദവും 


768 


ച്ചുകൊണ്ടിരിക്കും. മ്വാളിനാല്‍ വധിക്കപ്പെട്ടു 
കൊണ്ടിരിക്കേ ചില യെഹൂദക്കാര്‍ രക്ഷപ്പെടും. 
അവര്‍ ഈജിപ്തില്‍നിന്നും യെഹുദയിലേക്കു 
തിരികെ വരും. എന്നാല്‍ രക്ഷപെടുന്ന ഏതാ 
നും യെഹുദക്കാരുണ്ടായിരിക്കും. അപ്പോള്‍ 





ഞങ്ങള്‍ക്കുണ്ടായിരുന്നു. അവളെപ്പോലെ 
തോന്നിക്കുന്ന അപ്പങ്ങളും ഞങ്ങളുണ്ടാക്കിയിരു 
ന്നെന്നും ഞങ്ങളുടെ ഭര്‍ത്താക്കന്മാര്‍ക്കറിയാ 
മായിരുന്നു.” 

20അനന്തരം യിരെമ്യാവ്‌ ആ സ്ത്രീകളോടും 
പുരുഷന്മാരോടും സംസാരിച്ചു. അക്കാര്യങ്ങള 


ഈജിപ്തില്‍ വസിക്കാന്‍വന്ന യെഹൂദയുടെ 
ആ ശിഷ്ടഭാഗം, ആരുടെ വാക്കുകള്‍ സത്യമാകു 
മെന്നറിയും. എന്‍െറ വാക്കോ അവരുടെ 
വാക്കോ സത്യമാവുകയെന്ന്‌ അവരറിയും. 29നി 
ങ്ങള്‍ക്കു ഞാന്‍ തെളിവു നല്‍കും” -യഹോവ 
യുടെ സന്ദേശമാകുന്നു ഇത്‌- “നിങ്ങളെ ഈജി 





പ്പോള്‍ പറഞ്ഞവരോടാണവന്‍ സംസാരിച്ചത്‌. 
മിയിരെമ്യാവ്‌ അവരോടു പറഞ്ഞു, “യെഹൂദ 
യിലെ പട്ടണങ്ങളിലും യെരുശലേമിലെ തെരു 
വുകളിലും നിങ്ങള്‍ ബലികളര്‍പ്പിച്ചുവെന്ന്‌ 
യഹോവ ഓര്‍മ്മിച്ചു. നിങ്ങളും നിങ്ങളുടെ പൂര്‍ 
വ്വികരും നിങ്ങളുടെ രാജാക്കന്മാരും നിങ്ങളുടെ 
ഉദ്യോഗസ്ഥന്മാരും എല്ലാ സാധാരണജനങ്ങ 
ളും ഇതു ചെയ്തത്‌ യഹോവ അനുസ്മരിക്കു 
കയും അവന്‍ അതെപ്പറ്റി ചിന്തിക്കുകയും 
ചെയ്തു. മ്പിന്നെ യഹോവയ്ക്കു നിങ്ങളെ 
സഹിക്കാന്‍ വയ്യാതായി. നിങ്ങളുടെ ദുഷ്പ്രവൃ 
ത്തികള്‍ യഹോവ വെറുത്തു. അതിനാലവ൯ 
നിങ്ങളുടെ രാജ്യത്തെ ഒരു ശൂന്യമരുഭൂമിയാക്കി. 
ആരും അവിടെയിപ്പോള്‍ താമസമില്ല. ആ 
രാജ്യത്തെ അന്യര്‍ നിന്ദിക്കുന്നു. 23നിങ്ങള്‍ 
അന്യദൈവങ്ങള്‍ക്കു ബലികളര്‍പ്പിച്ചതിനാലാ 
ണ്‌ ഈ ദോഷങ്ങളൊക്കെ നിങ്ങള്‍ക്കു സംഭവി 
ക്കുന്നത്‌. നിങ്ങള്‍ യഹോവയ്ക്കെതിരെ പാപം 
ചെയ്തു. നിങ്ങള്‍ അവനെ അനുസരിച്ചില്ല. 
അവന്‍െറ ഉപദേശങ്ങളോ നിങ്ങള്‍ക്കവന്‍ തന്ന 
നിയമങ്ങളോ നിങ്ങളനുസരിച്ചില്ല. കരാറിലെ 
നിങ്ങളുടെ ഭാഗം നിങ്ങള്‍ പാലിച്ചില്ല.” 

24അപ്പോള്‍ യിരെമ്യാവ്‌ ആ എല്ലാ പുരുഷ 
ന്മാരോടും സ്ത്രീകളോടും സംസാരിച്ചു. യിരെ 
മ്യാവു പറഞ്ഞു, “ഇപ്പോള്‍ ഈജിപ്തില്‍ താമ 
സിക്കുന്ന സകലയെഹുദക്കാരുമായുള്ളോരേ, 
യഹോവയില്‍ നിന്നുള്ള സന്ദേശം ശ്രദ്ധിക്കൂ: 
2സര്‍വ്വശക്തനായ യഹോവ, യിസ്രായേല്‍ 
ജനങ്ങളുടെ ദൈവംപറയുന്നു, “പുരുഷന്മാരേ, 
സ്ത്രീകളേ, നിങ്ങള്‍ ചെയ്യുമെന്നു സത്യം 
ചെയ്തതു നിങ്ങള്‍ നിവര്‍ത്തിച്ചു. നിങ്ങള്‍ 
പറഞ്ഞു, “ഞങ്ങള്‍ ചെയ്തവാഗ്ദാനങ്ങള്‍ 
ഞങ്ങള്‍ നിറവേറ്റും. സ്വര്‍ഗ്ഗത്തിലെ രാജ്ഞിക്ക്‌ 
ബലികളും പാനീയയാഗങ്ങളും അര്‍പ്പിക്കൂ 
മെന്നു ഞങ്ങള്‍ വാഗ്ദാനം ചെയ്തിരുന്നു.” 
അതിനാല്‍ അതു നിറവേറ്റുക. നിങ്ങളുടെ നേര്‍ 
ച്ചകള്‍ നടപ്പാക്കുക. നിങ്ങളുടെ വാഗ്ദാനങ്ങള്‍ 
പാലിക്കുക. 2പേക്ഷേ ഈജിപ്തില്‍വസിക്കുന്ന 
സകല യെഹുൂദക്കാരേ, യഹോവയുടെ സന്ദേ 
ശം ശ്രദ്ധിക്കുക: എന്‍െറ മഹഠനാമത്തില്‍ ഞാന്‍ 
ഈ സത്യം ചെയുന്നു: ഈജിപ്തില്‍ ജീവി 
ക്കുന്ന യെഹൂദക്കാരിലൊരാള്‍പോലും ഇനി 
എന്‍െറ നാമത്തില്‍ വാഗ്ദാനം ചെയ്യുകയില്ല. 
അവര്‍ “ജീവിക്കുന്ന യഹോവയാണെ സത്യം” 
എന്നു വീണ്ടും പറയുകയില്ല. 

27“ആ യെഹൂദക്കാരെ ഞാന്‍ നിരീക്ഷിച്ചു 
കൊണ്ടിരിക്കുകയാണ്‌. പക്ഷേ അവരെ പരിപാ 
ലിക്കാനല്ല ഞാനവരെ നിരീക്ഷിക്കുന്നത്‌. 
അവരെ മുറിവേല്ലിക്കാനാണ്‌ ഞാന്‍ അവരെ 
നീരീക്ഷിക്കുന്നത്‌. ഈജിപ്തില്‍ കഴിയുന്ന 
യെഹൂദക്കാര്‍ വിശപ്പുകൊണ്ടു മരിക്കുകയും 
വാളുകൊണ്ടു വധിക്കപ്പെടുകയും ചെയ്യും. 
അവരെല്ലാം നശിപ്പിക്കപ്പെടുംവരെ അവര്‍ മരി 





























പ്തില്‍ വച്ചു ഞാന്‍ ശിക്ഷിക്കും എന്നാണത്‌. 
“അപ്പോള്‍ നിങ്ങളെ ഞാന്‍ വേദനിപ്പിക്കുമെന്ന 
എന്‍െറ പ്രതിജ്ഞ സത്യമാകുമെന്ന്‌ നിശ്ചയമാ 
യും നിങ്ങളറിയും. 4ഞാന്‍ പറയുന്നത്‌ അതേ 
പ്രകാരം പാലിക്കുമെന്നതിനുള്ള തെളിവായി 
രിക്കുമിത്‌” യഹോവ പറയുന്നത്‌ ഇതാകുന്നു: 
“ഹോഫ്രാ ഫറവോനാണ്‌ ഈജിപ്തിലെ 
രാജാവ്‌. അവന്‍െറ ശത്രുക്കള്‍ക്ക്‌ അവനെ വധി 
ക്കണം. ഹോഫ്രാഫറവോനെ ഞാനവന്റെ 
ശത്രുക്കള്‍ക്കു നല്‍കും. സിദെക്കീയാവ്‌ ആയി 
രുന്നു യെഹൂദയിലെ രാജാവ്‌. നെബൂഖദ്നേ 
സര്‍ സിദെക്കീയാവിന്‍െറ ശത്രുവും. സിദെക്കീ 
യാവിനെ ഞാന്‍ അവന്‍െറ ശത്രുവിനു നല്‍കി. 
അതേപോലെ ഫറവോനെയും ഞാന്‍ അവ 
ന്‍െറ ശത്രുക്കള്‍ക്കു നല്‍കും.” 








ബാരൂക്കിനൊരു സന്ദേശം 

യോശീയാവിന്‍െറ പുത്രനായിരുന്നു 
45 യെഹോയാക്കീം. യെഹോയാക്കീം യെ 
ഹൂദയിലെ രാജാവായതിനന്‍െറ നാലാം വര്‍ഷം 
യിരെമ്യാപ്രവാചകന്‍ നേര്യാവിന്‍െറ പുത്ര 
നായ ബാരുക്കിനോട്‌ ഇക്കാര്യങ്ങള്‍ പറഞ്ഞു. 
ബാരൂക്ക്‌ അതെല്ലാം ഒരു ചുരുളില്‍ എഴുതിവച്ചു. 
യിരെമ്യാവു പറഞ്ഞത്‌ ഇതാകുന്നു: ?2*യിസന്ധ്രാ 
യേലിന്‍െറെ ദൈവമാകുന്ന യഹോവ നിന്നോടു 
പറയുന്നത്‌ ഇതാകുന്നു: 3ബാരുക്ക്‌, നീ പറ 
ഞ്ഞിരുന്നു: എനിക്കു ദുരിതം. യഹോവയെനിക്ക്‌ 
വേദനയോടൊപ്പം ദു:ഖവും നല്‍കിയിരിക്കു 
ന്നു. ഞാന്‍ വളരെ ക്ഷീണിതനാകുന്നു. എന്‍െറ 
യാതനകള്‍കൊണ്ട്‌ ഞാന്‍ തളര്‍ന്നിരിക്കുന്നു. 
എനിക്കു വിശ്രമം കണ്ടെത്താനാകുന്നില്ല.”” 
യഹോവ പറഞ്ഞു, “യിരെമ്യാവേ, ബാരൂുക്കി 
നോട്‌ ഇതു പറയുക: “യഹോവ പറയുന്നത്‌ 
ഇതാകുന്നു: ഞാൻ നിര്‍മ്മിച്ചതിനെ ഞാന്‍ തക 
ര്‍ക്കും. ഞാന്‍ നട്ടതിനെ ഞാന്‍ പിഴുതെടുക്കും. 
യെഹൂദയിലെവിടെയും ഞാനിതു ചെയ്യും. 
ടബാരുക്ക്‌, നിനക്കായി മഹാകാര്യങ്ങളാണു നീ 
ആഗ്രഹിക്കുന്നത്‌. പക്ഷേ അവ ആഗ്രഹിക്കരുത്‌. 
കാരണം, സകലജനങ്ങള്‍ക്കും ഞാന്‍ അനര്‍ത്ഥം 
വരുത്തുകയാണ്‌.” യഹോവ ഇക്കാര്യങ്ങള്‍ പറ 
ഞ്ഞു, “നിനക്ക്‌ അനേകം സ്ഥലങ്ങളില്‍ പോകേ 
ണ്ടിവരും. പക്ഷേ, നീ പോകുന്നിടത്തൊക്കെ 
നിന്നെ ഞാന്‍ ജീവനോടെ രക്ഷിക്കും.” 

യിരെമ്യാപ്രവാചകന്‍ ഈ സന്ദേശങ്ങള്‍ 
4 ലഭിച്ചു. വിവിധരാഷ്ട്രങ്ങളെപ്ഛറ്റിയുള്ള 
തായിരുന്നു ഈ സന്ദേശങ്ങള്‍. 


രാഷ്ട്രങ്ങളെപ്പറ്റിയുള്ള സന്ദേശങ്ങള്‍ 


ഈജിപ്തിനെ 
ഇനജിപ്തുരാഷ്ട്രത്തെച്ഛറ്റ 





വള സന്ദേശ 





മാണിത്‌. ഫറവോന്‍-നെഖോയുടെ സൈന്യ 
ത്തെപ്പറ്റിയുള്ള സന്ദേശമാണിത്‌. ഈജി 
പ്തിലെ രാജാവായിരുന്നു നെഖേോ. കര്‍ക്കെ 


769 


മീശ്‌ പട്ടണത്തില്‍വച്ച്‌ അയാളുടെ സൈന്യം 
പരാജയപ്പെട്ടു. യൂഫ്രട്ടീസ്നദിക്കരയിലാണ്‌ 
കര്‍ക്കെമീശ്‌. യെഹോയാക്കീം യെഹൂദയുടെ 
രാജാവായതിന്‍െറ നാലാംവര്‍ഷം ബാബിലോ 
ണിലെരാജാവായ നെബൂഖദ്നേസര്‍ കര്‍ക്കെ 
മീശില്‍ വച്ച്‌ ഫറവോന്‍-നെഖോയുടെ സൈ 
നയത്തെ പരാജയപ്പെടുത്തി. യോശീയാരാജാ 
വിന്‍റെ പുത്രനായിരുന്നു യെഹോയാക്കീം. 
ഈജിപ്തിനുള്ള യഹോവയുടെ സന്ദേശം 
ഇതാകുന്നു: 

3“നിങ്ങളുടെ വലുതും ചെറുതുമായ കവച 
ങ്ങളെടുത്ത്‌ ഒരുങ്ങുക. യുദ്ധത്തിനായി പുറ 
പ്പെടുക. 

കുതിരകളെ തയ്യാറാക്കുക. ഭടന്മാരേ, നിങ്ങ 
ളുടെ കുതിരകളുടെ പുറത്തു കയറുക. നിങ്ങ 
ളുടെ യുദ്ധസ്ഥലങ്ങളിലേക്കു പോവുക. ശിര 
സ്ത്രങ്ങള്‍ ധരിക്കുക. കുന്തങ്ങള്‍ക്കു മൂര്‍ച്ചകൂ 
ട്ടുക. മാര്‍ച്ചട്ടകള്‍ ധരിക്കുക. 

ട്ഞാനെന്താണു കാണുന്നത്‌. ആ സൈന്യം 
പരിഭ്രമിച്ചിരിക്കുന്നു. ഭടന്മാര്‍ ഓടിപ്പോകുന്നു. 
അവരുടെ ധീരഭടന്മാര്‍ പരാജിതരായി. അവര്‍ 
തിടുക്കത്തില്‍ ഓടിപ്പോകുന്നു. അവര്‍ തിരി 
ഞ്ഞുനോക്കുന്നില്ല. ചുറ്റും അപകടം.” യഹോവ 
യാണിതൊക്കെ പറഞ്ഞത്‌. 

“വേഗം കൂടിയവന്‍ ഓടി രക്ഷപ്പെടാനാകു 
ന്നില്ല. ശക്തരായ ഭടന്മാര്‍ക്ക്‌ രക്ഷപ്പെടാനാകു 
ന്നില്ല. അവരെല്ലാവരും കുഴഞ്ഞുവീഴും. യൂഫ്ര 
ട്ടീസുനദിക്കരയില്‍ വടക്കാണിങ്ങനെ സംഭ 
വിക്കുക. 

'നൈല്‍നദിപോലെ ആരാണു വരുന്നത്‌? 
ശക്തവും വേഗതയാര്‍ന്നതുമായ ആ നദി 
പോലെ ആരാണു വരുന്നത്‌? 

നൈല്‍നദിപോലെ പൊങ്ങി വരുന്നവന്‍ 
ഈജിപ്താകുന്നു. ശക്തവും ചടുലവുമായ ആ 
നദിപോലെ വരുന്നത്‌ ഈജിപ്താകുന്നു. ഈജി 
പ്തു പറയുന്നു, “ഞാന്‍ വന്ന്‌ ഭൂമിയെ മൂടും. 
നഗരങ്ങളെയും അതിലെ ജനത്തെയും ഞാ൯ 
നശിപ്പിക്കും.” 

9കുതിരക്കാരേ, യുദ്ധത്തിലേക്കിരച്ചു കയ 
റുക. തേരാളികളേ, വേഗത്തിലോടിക്കുക. ധീര 
ഭടന്മാരേ ധൈര്യമായി മുന്നേറുക. കൂശിലേയും 
പൂതിലേയും ഭടന്മാരേ, പരിചയെടുക്കുക. 
ലൂദ്യയിലെ ഭടന്മാരേ വില്ലുകള്‍ പ്രയോഗി 
ക്കുക. 
10പക്ഷേ അന്ന്‌, നമ്മുടെ യജമാനനായ സര്‍ 
വൃശക്തനായ യഹോവ വിജയിക്കും. അന്ന്‌ 
അവരര്‍ഹിക്കുന്ന ശിക്ഷ അവന്‍ അവര്‍ക്കു 
നല്‍കും. യഹോവയുടെ ശത്രുക്കള്‍ക്കു കിട്ടേണ്ട 
ശിക്ഷ കിട്ടും. രൃപ്തിയാകുംവരെ വാള്‍ വധി 
ക്കും. രക്തദാഹം തീരുംവരെ വാള്‍ വധിക്കും. 
ഞങ്ങളുടെ യജമാനനും സര്‍വ്വശക്തനുമായ 
യഹോവയ്ക്കു ബലിയ്ക്കായി ഒരു യാഗം 
നടത്തുന്നതിനാല്‍ അങ്ങനെ സംഭവിക്കും. വട 
ക്ക്‌ യൂഫ്രട്ടീസ്‌ നദിക്കരയില്‍ ഈജിപ്തുസേന 
യുടെ ബലിയാണത്‌. 

11ണനജിപ്തേ, ഗിലെയാദിലേക്കുപോയി മരു 
ന്നു സമ്പാദിക്കൂ. നീ പല മരുന്നുകളുണ്ടാക്കു 
മെങ്കിലും അതൊന്നും ഗുണകരമാകില്ല. നിന 
ക്കു സുഖപ്പെടുകയില്ല. 

12നിന്‍െറ കരച്ചില്‍ രാഷ്ട്രങ്ങള്‍ കേള്‍ക്കും. 
നിന്‍െറ നിലവിളികള്‍ ഭൂമിയെമ്പാടും കേള്‍ 
ക്കും. ഒരു “ധീരയോദ്ധാവ്‌' മറ്റൊരു ധീരയോദ്ധാ 
വുമായി കൂട്ടിയിടിക്കും. ഇരുവരുമൊന്നിച്ചു 
നിലംപതിക്കുകയും ചെയ്യും.” 























യിരെമ്യാവ്‌ 46:3-25 


13യഹോവ യിരെമ്യാപ്രവാചകനോടു പറ 
ഞ്ഞ സന്ദേശമാണിത്‌. നെബൂഖദ്നേസര്‍ ഈ 
ജിപ്തിനെ ആക്രമിക്കാന്‍ വരുന്നതിനെല്ലറ്റി 
യാണത്‌. 

14“ഈ സന്ദേശം ഈജിപ്തില്‍ പ്രഖ്യാപി 
ക്കുക. മിഗ്ദോല്‍നഗരത്തില്‍ പറയുക. മെംഫി 
സിലും തഹ്പനേസിലും പറയുക. “യുദ്ധ 
ത്തിനു തയ്യാറാകുക. എന്തെന്നാല്‍ ചുറ്റുമുള്ള 
വര്‍ വാളിനാല്‍ വധിക്കപ്പെടുന്നു.” 

1“ഈജിപ്തേ, നിന്‍െറ വീരഭടന്മാര്‍ വധിക്ക 
പ്പെടും. യഹോവ തള്ളിയിടുമെന്നതിനാല്‍ 
അവര്‍ എഴുന്നേറ്റു നില്‍ക്കാനും പ്രാപ്തരായി 
രിക്കില്പ. 

16ആ ഭടന്മാര്‍ വീണ്ടും വീണ്ടും കുഴഞ്ഞു 
വിഴും. അവര്‍ ഒന്നിനുമേൽ ഒന്നായി വീഴും. 
അവര്‍ പറയും, “എഴുന്നേല്‍ക്കുക, നമുക്ക്‌ നമ്മു 
ടെയാള്‍ക്കാരുടെയടുത്തേക്കു പോകാം. നമുക്കു 
നമ്മുടെ മാതൃരാജ്യത്തേക്കു പോകാം. ശത്രു 
നമ്മെ തോല്ലിക്കുകയാണ്‌. നമ്മള്‍ ഓടിപ്പോ 
കണം” 

17തങ്ങളുടെ മാതൃരാജ്യത്ത്‌ ആ ഭടന്മാര്‍ പറ 
യും, 'ഈജിപ്തിലെരാജാവായ ഫറവോന്‍ ഒരു 
ബഹളക്കാര൯. അവന്‍െറ പ്രതാപകാലം കഴി 
ഞ്ഞു.” 

18രാജാവിനന്‍െറ സന്ദേശമാണിത്‌. സര്‍വൃശക്ത 
നായ യഹോവയാകുന്നു രാജാവ്‌. “ഞാന്‍ ജീവി 
ക്കുന്നപോലെ നിശ്ചയമായും ഞാന്‍ വാഗ്‌ 
ദാനം ചെയ്യുന്നു, ശക്തനായൊരു നേതാവു 
വരും. താബോര്‍പര്‍വ്വതം പോലെയും കടലിന 
ടുത്തുള്ള കര്‍മ്മേല്‍പര്‍വ്ൃവതം പോലെയും ഉന്നത 
നാകും അവന്‍. 

19ഇനജിപ്തുകാരേ, സാധനങ്ങള്‍ കെട്ടിപ്പെ 
റുക്കുക. പ്രവാസത്തിനായി തയ്യാറാകുക. 
എന്തുകൊണ്ടെന്നാല്‍ മെംഫിസ്‌ ഒരു നശിച്ച 
തരിശുഭൂമിയാകും. ആ നഗരങ്ങള്‍ നശിപ്പിക്ക 
പ്പെടുകയും ആരും അവിടെ വസിക്കാതിരിക്കു 
കയും ചെയ്യും. 

20ഇജിപ്ത്‌ സുന്ദരിയായൊരു പശുവിനെ 
പ്പോലെ. പക്ഷേ അവളെ ശല്യപ്പെടുത്താന്‍ 
ഒരു കുതിരചെള്ള്‌ വടക്കുനിന്നും വരുന്നു. 

2 ഇഈജിപ്തുസേനയിലെ കൂലിപ്പടയാളികള്‍ 
കൊഴുത്ത കിടാങ്ങളെപ്പോലെ. അവരെല്ലാം 
തിരിഞ്ഞോടിക്കളയും. അവര്‍ ആക്രമണത്തെ 
ശക്തമായി ചെറുക്കുകയില്ല. അവരുടെ വിനാ 
ശത്തിന്‍െറ സമയം വരവായി. അവര്‍ വൈ 
കാതെ ശിക്ഷിക്കപ്പെടും. 

2പീറ്റിക്കൊണ്ടു രക്ഷപ്പെടാന്‍ ശ്രമിക്കുന്ന 
പാമ്പിനെപ്പോലെയാകുന്നു ഈജിപ്ത്‌. ശത്രു 
അടുത്തുകൊണ്ടേയിരിക്കുന്നു. ഈജിപ്തുസൈ 
ന്യം രക്ഷപെടാനും ശ്രമിക്കുന്നു. ശത്രു കോടാ 
ലികള്‍കൊണ്ട്‌ ഈജിപ്തിനെ ആക്രമിക്കും. മരം 
വെട്ടുകാരെപ്പോലെയാണവര്‍.” 

23യഹോവ ഇങ്ങനെ പറയുന്നു. “ഈജിപ്തി 
ന്‍െറ വന്റ്സൈന്യം)ത്തെ അവര്‍ തുണ്ടങ്ങളാ 
ക്കും. ആ വനത്തില്‍ അനവധി മര(ഭടന്മാര്‍)ങ്ങ 
ളുണ്ട്‌. പക്ഷേ അവരെല്ലാം മുറിച്ചിടപ്പെടും. 
വെട്ടുക്കിളികളെപ്പോലെ നിരവധി ശത്രു ഭട 
ന്മാരുണ്ട്‌. എണ്ണാന്‍ കഴിയാത്തത്ര ഭടന്മാരുണ്ട്‌. 

24ണജിപ്ത്‌ അപമാനിതയാകും. വടക്കു 
നിന്നുള്ള ശത്രു അവളെ തോല്ലിക്കും.” 

2സര്‍വൃശക്തനായ യഹോവ, യിസ്ധ്രായേ 
ലിന്‍െറെ ദൈവം പറയുന്നു: “ഉടന്‍തന്നെ ഞാ൯ 
തേബേസിന്‍െറെ ദേവനാകുന്ന ആമോനെ 
ശിക്ഷിക്കും. ഫറവോനെയും ഈജിപ്തിനെയും 























യിരെമ്യാവ്‌ 46:26-48:11 


അവളുടെ ദേവന്മാരെയും ഞാന്‍ ശിക്ഷിക്കും. 
ഈജിപ്തിലെ രാജാക്കന്മാരെ ഞാന്‍ ശിക്ഷി 
ക്കും. ഫറവോനന്‍െറ ആശ്രിതരായ ജനങ്ങളെയും 
ഞാന്‍ ശിക്ഷിക്കും. 2അവരെല്പാം അവരുടെ 
ശത്രുക്കളാല്‍ പരാജിതരാകാന്‍൯ ഞാനിടയാക്കും 
-ആ ശത്രുക്കള്‍ക്ക്‌ അവരെ വധിക്കണം. അവരെ 
ഞാന്‍ ബാബിലോണ്‍രാജാവായ നെബൂഖദ്‌ 
നേസരിനും അവന്‍െറ ദാസന്മാര്‍ക്കുമായി 
നല്‍കും.” 

“വളരെ മുമ്പ്‌ ഈജിപ്ത്‌ സമാധാനത്തില്‍ 
വസിച്ചു. ഈ കുഴപ്പങ്ങള്‍ക്കൊക്കെ ശേഷം 
ഈജിപ്തു വീണ്ടും സമാധാനത്തില്‍ കഴിയും.” 
യഹോവ പറഞ്ഞതാണ്‌ ഇക്കാര്യങ്ങള്‍. 


വടക്കന്‍യിസ്രായേലിനൊരു സന്ദേശം 

27“യാക്കോബേ, എന്‍െറ ദാസാ, ഭയപ്പെടേ 
ണ്ടതില്ല. യിസ്രായേലേ, പരിഭ്ൂമിക്കരുത്‌. നിങ്ങ 
ളെ ഞാന്‍ ആ വിദൂരസ്ഥലങ്ങളില്‍നിന്നും 
രക്ഷിക്കും. നിങ്ങളുടെ കൂട്ടികളെ അവര്‍ തടവു 
കാരായിരിക്കുന്ന രാജ്യങ്ങളില്‍നിന്നും ഞാന്‍ 
രക്ഷിക്കും. യാക്കോബിനു വീണ്ടും സമാധാന 
വും സുരക്ഷയുമുണ്ടാകും. ആരും അവനെ ഭയ 
പ്പെടുത്തുകയുമില്പ.” 

2യഹോവ ഇപ്രകാരം പറയുന്നു, “യാക്കോ 
ബേ, എന്‍െറ ദാസാ, ഭയപ്പെടേണ്ടതില്ല. ഞാന്‍ 
നിന്നോടൊപ്പമുണ്ട. നിന്നെ ഞാന്‍ വിവിധ 
സ്ഥലങ്ങളിലേക്കയയ്ക്കുന്നു. പക്ഷേ നിന്നെ 
ഞാന്‍ പൂര്‍ണ്ണമായും നശിപ്പിക്കയില്ല. പക്ഷേ 
ആ രാഷ്ട്രങ്ങളെ ഞാന്‍ പൂര്‍ണ്ണമായും നശി 
പ്പിക്കും. നീ ചെയ്ത തിന്മകളുടെ പേരില്‍ നീ 
ശിക്ഷിക്കപ്പെടും. അതിനാല്‍ എന്‍െറ ശിക്ഷ 
യില്‍നിന്നും രക്ഷപെടാന്‍ നിന്നെ ഞാനനു 
വദിക്കില്ല. നിന്നെ ഞാന്‍ അച്ചടക്കം പാലിപ്പി 


770 


ജനമേ, നിങ്ങളെത്രകാലം സ്വയം മുറിപ്ചെടു 
ത്തും? 

യഹോവയുടെ വാളേ, നീ അടങ്ങിയിട്ടില്ല. 
നീയെത്രകാലം തുടര്‍ന്നുപോരാടും? നീ നിന്‍െറ 
ഉറയിലേക്കു മടങ്ങുക! നില്‍ക്ക്‌! നിശ്വലമാവുക! 

7 പക്ഷേ യഹോവയുടെ വാളിന്‌ എങ്ങനെ 
വിശ്രമിക്കാനാവും? യഹോവ അതിനൊരു 
കല്വന നല്‍കി. അസ്കലോന്‍നഗരത്തെയും 
സമുദ്രതീരത്തെയും ആക്രമിക്കാന്‍ യഹോവ 
അതിനു കല്പന നല്‍കി.” 


മോവാബിനെല്ലറ്റി ഒരു സന്ദേശം 
48 മോവാബിനെല്ലറ്റിയുള്ള സന്ദേശമാണി 
ത്‌. സര്‍വ്വശക്തനായ യഹോവ, യിസ്ധ്രാ 
യേല്‍ജനതയുടെ ദൈവം പറയുന്നു: 
“നെബോപര്‍വ്വതത്തിനു കഷ്ടം. നെബോ 
പര്‍വ്വതം നശിപ്പിക്കപ്പെടും. കിര്യത്തയീംപട്ട 
ണം വിനീതമാക്കപ്പെടും. അതു പിടിക്കപ്പെടും. 
ശക്തി ദുര്‍ഗ്ഗങ്ങള്‍ വിനീതമാക്കപ്പെടും. അവ 
അടിച്ചുടയ്ക്കപ്പെടും. 
മോവാബ്‌ വീണ്ടും സ്തുതിക്കപ്പെടില്ല. 
ഹെശ്ബോന്‍കാര്‍ മോവാബിന്‍െറ തോല്‍വി 
ക്കു പദ്ധതിയിടും. അവര്‍ പറയും, “വരൂ, നമുക്ക്‌ 
ആ രാഷ്ട്രത്തിനു വിരാമമിടാം.” മദ്മേനേ, 
നീയും നിശ്ശൂബ്ദമാക്കപ്പെടും. വാള്‍ നിന്നെ 
ഓടിക്കും. 
ഹോരോനയീമിലെ നിലവിളികേള്‍ക്കുക. 
കടുത്ത ആശയക്കുഴപ്പത്തിന്‍െറയും വിനാശ 
ത്തിന്‍െറയും നിലവിളിയാണത്‌. 
മോവാബ്‌ നശിപ്പിക്കപ്പെടും. 
ശിശുക്കള്‍ സഹായത്തിനു കേഴും. 
ടമോവാബിനന്‍െറെജനത ലൂഹീതിലേക്കുള്ള 
വഴിയേ കയറും. പോകുമ്പോള്‍ ഭീകരമായി 
നിലവിളിക്കുകയാണവര്‍. ഹോരോനയീമിലേ 

















അവളുടെ 











ക്കും, പക്ഷേ നീതിപൂര്‍വ്വം.” 





ഫെലിസ്ത്യരെപ്പറ്റിയുള്ള സന്ദേശം 

യിരെമ്യാപ്രവാചകനു യഹോവയില്‍ 
47 നിന്നു ലഭിച്ച സന്ദേശം ഇതാകുന്നു. 
ഫെലിസ്ത്യരെപ്പറ്റിയുള്ള സന്ദേശമാണിത്‌. 
ഫറവോന്‍ ഗാസാനഗരത്തെ ആക്രമിക്കുന്ന 

തിനു മുമ്പാണ്‌ ഈ സന്ദേശം വന്നത്‌. 
യഹോവ പറയുന്നു: “ഇതാ, ശത്രുഭടന്മാര്‍ 
വടക്ക്‌ ഒരുമിച്ചു കൂടുന്നു. കൂലം കുത്തിപ്പായുന്ന 


ക്കുള്ള വഴിയില്‍ വേദനയുടെയും യാതനയു 

ടെയും നിലവിളികള്‍ കേള്‍ക്കാം. 
ഓടിപ്പോവുക! നിങ്ങളുടെ ജീവനുംകൊ 

ണ്ടോടുക! മരുഭൂമിയിലൂടെ പറന്നുവരുന്ന അപ്പൂ 
ന്‍്താടിപോലെ പായുക. 

"നിങ്ങള്‍ സ്വയമുണ്ടാക്കിയ വസ്തുക്കളിലും 
സ്വന്തം സമ്പത്തിലും ആശ്രയിക്കുന്നു. അതി 
നാല്‍ നിങ്ങള്‍ പിടിക്കപ്പെടും. കെമോഗ്ദേവ൯ 
തടവിലാക്കപ്പെടും. അവന്‍െറ പുരോഹിത 
ന്മാരും ഉദ്യോഗസ്ഥന്മാരും അവനോടൊപ്പം 





നദിപോലെ അവര്‍ വരും. പ്രളയംപോലെ 
അവര്‍ രാജ്യത്തെ മൂഴുവന്‍ മൂടും. പട്ടണങ്ങളെ 
യും അതില്‍ വസിക്കുന്നവരെയും അവര്‍ മൂടും. 
ആ രാജ്യത്തു വസിക്കുന്നവരൊക്കെ സഹാ 
യത്തിനായി നിലവിളിക്കും. 

ഓടുന്ന കുതിരകളുടെ ശബ്ദവും രഥശബ്ദ 
ങ്ങളും ഉരുളുന്ന ചക്രങ്ങളുടെ ശബ്ദവും അവര്‍ 
കേള്‍ക്കും. കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാന്‍ മാതാ 
പിതാക്കള്‍ക്കാവില്ല. അവര്‍ സഹായിക്കാന്‍ 
കഴിയാത്തത്ര ദുര്‍ബ്ലരായിരിക്കും. 

4 ഫെലിസ്ത്ൃരെ മുഴുവന്‍ നശിപ്പിക്കാനുള്ള 
സമയമായിരിക്കുന്നു. ടൈറിനെയും സീദോ 
ന്‍െറ സഹായികളുടെ ശിഷ്ടഭാഗത്തെയും 








പിടിക്കപ്പെടും. 

8 എല്ലാ പട്ടണങ്ങള്‍ക്കുമെതിരെ പടവെട്ടാ൯ 
വിനാശകന്‍ വരും. ഒരു പട്ടണംപോലും രക്ഷ 
പ്ലെടില്ല. താഴ്വര നശിപ്പിക്കപ്പെടും. ഉന്നതസമ 
തലം നശിപ്പിക്കപ്പെടും. ഇങ്ങനെ സംഭവിക്കു 
മെന്നു പറഞ്ഞതു യഹോവയാകയാല്‍ അതു 
സംഭവിക്കും. 

“മോവാബിലെ വയലുകള്‍ക്കുമീതെ ഉപ്പു 
വിതറുക. രാജ്യം ഒരു തരിശുഭൂമിയാകും. മോവാ 
ബിനന്‍െെറ പട്ടണങ്ങള്‍ ശുന്യമാകും. ഒരു മനുഷ്യ 
നും അവിടെ വസിക്കിച്ല. 

യഹോവ പറയുന്നതു പോലെ ഒരുവന്‍ 
ചെയ്യാതിരുന്നാല്‍, അവരെ കൊല്ലുവാന്‍ 














നശിപ്പിക്കേണ്ട സമയം വന്നിരിക്കുന്നു. വൈ 
കാതെ തന്നെ യഹോവ ഫെലിസ്ത്യരെ വധി 
ക്കും. ക്രീത്തുദ്വീപിലെ ശിഷ്ടജനതയെ അവന്‍ 


നശിപ്പിക്കും. 
ഗസ്സയിലെ ജനം ദു:ഖിതരാവുകയും തല 
വടിക്കുകയും ചെയ്യും. അസ്കലോന്‍ജനത 


നിശ്ശൂബ്ദരാക്കപ്പെടും. താഴ്വരയിലെ ശിഷ്ട 


അവന്‍ സ്വന്തം വാളുപയോഗിക്കാതിരുന്നാല്‍, 
അവന്‍ അനര്‍ത്ഥങ്ങളുണ്ടാകും. 

1മോവാബ്‌ ദുരിതങ്ങളറിഞ്ഞിട്ടില്ല. ശരിയാ 
കാന്‍ വച്ച വീഞ്ഞുപോലെയാണു മോവാബ്‌. 
മോവാബ്‌ ഒരിക്കലും ഒരു ഭരണിയില്‍നിന്നും 
മറ്റൊന്നിലേ ക്കൊഴിക്കപ്പെട്ടിട്ടില്ല. അവനൊരി 
ക്കലും തടവുകാരനാക്കപ്പെട്ടിട്ടില്ല. അതിനാല്‍ 





771 


അവന്‍ പഴയരുചി തന്നെ. അവന്‍െറ ഗന്ധവും 
മാറിയിട്ടില്ല.” 

12യഹോവ ഇപ്രകാരം പറയുന്നു. “നിന്നെ 
നിന്‍െറ ഭരണികളില്‍നിന്ന്‌ ഒഴിക്കാന്‍ ഞാനു 
ടനെ ആളെവിടും. പിന്നെ അവര്‍ ഭരണി 
ശൂന്യമാക്കുകയും അടിച്ചുടയ്ക്കുകയും 
ചെയ്യും.” 

അപ്പോള്‍ മോവാബുകാര്‍ തങ്ങളുടെ വ്യാജ 
ദൈവമായ കെമോശിനെച്ചൊല്ലി ലജ്ജിക്കും. 
യിസ്ര്രായേല്‍ജനത ബേഥേലില്‍ ആ വ്യാജദൈ 
വത്തെ വിശ്വസിച്ചു. വ്യാജദൈവം തങ്ങളെ 
സഹായിക്കുന്നില്ലെന്നതില്‍ അവര്‍ ലജ്ജിക്കു 
കയും ചെയ്തു. മോവാബ്‌ അങ്ങനെയായി 
ത്തീരും. 
14“ഞതെങ്ങള്‍ നല്ല ഭടന്മാരാണ്‌. ഞങ്ങള്‍ യുദ്ധ 
ിരന്മാരാണ്‌” എന്നു പറയാന്‍ നിങ്ങള്‍ക്കാ 
റില്ല. 
ശത്രു മേവാബിനെ ആക്രമിക്കും. ശത്രു ആ 
പട്ടണങ്ങളില്‍ കയറുകയും നശിപ്പിക്കുകയും 
ചെയ്യും. അവളുടെ മികച്ച യുവാക്കള്‍ കശാപ്പു 
ചെയ്യപ്പെടും.” രാജാവില്‍നിന്നുള്ള സന്ദേശമാ 
യിരുന്നു ഇത്‌. സര്‍വ്വശക്തനായയഹോവ 
എന്നാകുന്നു രാജാവിന്‍െറ പേര്‍. 

16“തോവാബിനന്‍െറ അന്ത്യം അടുത്തു. മോവാ 
ബ്‌ ഉടന്‍തന്നെ നശിപ്പിക്കപ്പെടും. 

17മോവാബിനു ചുറ്റും വസിക്കുന്നനിങ്ങളെ 
ല്ലാം ആ രാജ്യത്തിനുവേണ്ടി വിലപിക്കണം. 
മോവാബ്‌ എത്ര പ്രശസ്തമെന്ന്‌ നിങ്ങള്‍ക്ക 
റിയാം. അതിനാല്‍ അവര്‍ക്കായി വിലപിക്കുക. 
അവനായി ഈ ദു:ഖഗാനം പാടുക: “ഭരണാ 
ധിപന്‍്റ അധികാരം തകര്‍ന്നിരിക്കുന്ന. 
മോവാബിനെറ ശക്തിയും തേജസ്സും പോയിരി 
ക്കുന്നു.” 

8ദിബോന്‍നിവാസികളേ, നിങ്ങളുടെ മഹ 
ത്വസ്ഥാനങ്ങളില്‍നിന്ന്‌ ഇറങ്ങിവരിക. നില 
ത്തെ പൊടിയിലിരിക്കുക. എന്തുകൊണ്ടെ 
ന്നാല്‍, വിനാശകനന്‍െറ വരവായി. നിങ്ങളുടെ 
ശക്തനഗരങ്ങളെ അവന്‍ നശിപ്പിക്കുകയും 
ചെയ്യും. 

19അരേവേര്‍ നിവാസികളേ, വഴിയരികില്‍ 
നിന്നു നിരീക്ഷിക്കുക. ഓടിപ്പോകുന്നവനെ 
കാണുക. ഓടിപ്പോകുന്നവളെ നോക്കുക. എന്തു 
ണ്ടായി എന്നവരോടു ചോദിക്കുക. 

2മോവാബ്‌ നശിപ്പിക്കപ്പെടുകയും അപ 
മാനിതമാവുകയും ചെയ്യും. മോവാബ്‌ കരഞ്ഞു 
കൊണ്ടേയിരിക്കും. മോവാബ്‌ തകര്‍ക്കപ്പെടു 
മെന്ന്‌ അര്‍ന്നോന്‍നദിക്കരയില്‍ പ്രഖ്യാപി 
ക്കുക. 

2ഉന്നതസമതലത്തിലുള്ളവര്‍ ശിക്ഷിക്കപ്പെ 
ട്ടിരിക്കുന്നു. ന്യായവിധി ഹോലോന്‍, യഹ്സാ, 
മേഫാത്തുപട്ടണങ്ങളിലെത്തിയിരിക്കുന്നു. 

മാന്യായവിധി ദീബോന്‍, നെബോ, ബേത്ത്‌ 
ദിബ്ബാത്തയീംപട്ടണങ്ങളിലെത്തിയിരിക്കുന്നു. 
മ3കിരൃയത്തയീം, ബേത്ത്‌ -ഗാമൂല്‍, ബേത്ത്മെ 
യോന്‍പട്ടണങ്ങളില്‍ ന്യായവിധി എത്തിയി 
രിക്കുന്നു. 

24കെരീയോത്ത്‌, ബൊനസ്ധ്രാപട്ടണങ്ങളില്‍ 
ന്യായവിധി എത്തിയിരിക്കുന്നു. മോവാബിലെ 
സമീപസ്ഥലവും വിദൂരവുമായ സകല പട്ടണ 
ങ്ങളിലും ന്യായവിധി എത്തിയിരിക്കുന്നു. 

മട്മോവാബിന്‍െറ ശക്തി മുറിച്ചു കളയപ്ലെ 
ട്ടിരിക്കുന്നു. മോവാബിനന്‍െറ കരങ്ങള്‍ ഒടിഞ്ഞ്‌ 
രിക്കുന്നു.” യഹോവ പറഞ്ഞതാണ്‌ ഇക്കാര്യ 
ങ്ങള്‍. 








വ 
വ 

















യിരെമ്യാവ്‌ 48:12-38 


2%താ൯ന്‍ യഹോവയെക്കാള്‍ പ്രധാനിയെന്നു 
മോവാബ്‌ കരുതി. അതിനാല്‍ കുടിയനെ 
പ്പോലെ ഉഴറുംവരെ മോവാബിനെ ശിക്ഷി 
ക്കുക. അവന്‍ വീഴുകയും തന്‍െറ ഛര്‍ദ്ദിലില്‍ 
ഉരുളുകയും ചെയ്യും. മനുഷ്യര്‍ മോവാബിനെ 
പരിഹസിക്കും. 

27മോവാബേ, നീ യിസ്രായേലിനെ പരിഹ 
സിച്ചു. യിസ്രായേല്‍ മോഷ്ടാക്കളോടൊപ്പം 
പിടിക്കപ്പെട്ടുവോ? യിസ്രായേലിനെല്ലറ്റി പറ 
യുമ്പോഴൊക്കെ നീ അവനെക്കാള്‍ ശ്രേഷ്ഠനെ 
ന്ന മട്ടില്‍ തലകുലുക്കി. 

28മോവാബുകാരേ, നിങ്ങളുടെ പട്ടണങ്ങള്‍ 
വിടുക. ചെന്ന്‌ പാറകള്‍ക്കിടയില്‍ വസിക്കുക: 
ഗുഹാമുഖത്തു കൂടുകൂട്ടുന്ന പ്രാവിനെപ്പോ 
ലെയാകുക.” 

3 മോവാബിനന്‍െറെ അഹകങ്കാരത്തെപ്പ്റ്റി 
ഞങ്ങള്‍ കേട്ടിരിക്കുന്നു. അവന്‍ വലിയ അഹ 
ങ്കാരിയായിരുന്നു. താന്‍ പ്രമാണിയാണെന്ന്‌ 
അവന്‍ കരുതി. അവനെപ്പോഴും ആത്മപ്രശംസ 
നടത്തുകയായിരുന്നു. അവന്‍ വളരെയധികം 
അഹങ്കാരിയായിരുന്നു.” 

യഹോവ പറയുന്നു, “മോവാബിനെത്ര 
മാത്രം കോപമുണ്ടാകാമെന്നെനിക്കറിയാം. 
അവള്‍ ആത്മപ്രശംസ നടത്തുന്നു. പക്ഷേ അവ 
നെറ പൊങ്ങച്ചങ്ങള്‍ നുണയാകുന്നു. അവന്‍ 
അവന്‍ പറയുമ്പോലെ ചെയ്യാനാവില്ല. 

31അതിനാല്‍ ഞാന്‍ മോവാബിനായി വില 
പിക്കുന്നു. മോവാബിലെ ഓരോരുത്തര്‍ക്കുമായി 
ഞാന്‍ വിലപിക്കുന്നു. കീര്‍ഹേരെസിലെ ആളു 
കള്‍ക്കായി ഞാന്‍ വിലപിക്കുന്നു. 

32യസേരിലെ ജനത്തിനൊപ്പം യസേരി 
നായി ഞാന്‍ വിലപിക്കുന്നു. സിബ്മാ, മുമ്പ്‌ 
നിന്‍െറ ശാഖകള്‍ കടല്‍വരെ നീണ്ടു. യസേര്‍ 
പട്ടണംവരെ അതു നീണ്ടു. പക്ഷേ വിനാശക൯ 
നിന്‍െറ മുന്തിരിപ്പഴവും എടുത്തിരിക്കുന്നു. 

ദ്മോവാബിലെ മുന്തിരിത്തോപ്പുകളില്‍ 
നിന്നും ഉത്സാഹവും ആഹ്ദാദവും പോയിരി 
ക്കുന്നു. മുന്തിരിച്ചക്കുകളില്‍ നിന്നുള്ള വീഞ്ഞൊ 
ഴുക്ക്‌ ഞാന്‍ തടഞ്ഞിരിക്കുന്നു. വീഞ്ഞിനായി 
മുന്തിരിമെതിക്കുന്നവരുടെ ഗാനവും നൃത്തവും 
ഇല്ല. ഉത്സാഹശബ്ദങ്ങളൊന്നും അവിടെയില്ല. 

34“ഹെശ്ബോനും എലിയാ പട്ടണങ്ങളിലു 
ള്ളവരും വിലപിക്കുകയാണ്‌. അവരുടെ വിലാ 
പം ദൂരെ യഹസ്പട്ടണത്തില്‍ പോലും കേട്ടു. 
ഹോരോനയീം, എഗ്ത്ത്‌ ശെലീശീയാപട്ടണ 
ങ്ങള്‍പോലെ ദൂരെയുള്ള സോവാര്‍പട്ടണ 
ത്തില്‍നിന്ന്‌ അവരുടെ വിലാപം കേട്ടു. നിമ്രീ 
മിലെ വെള്ളം പോലും വരണ്ടു. 35മോവാബ്‌ 
ഉന്നതസ്ഥലങ്ങളില്‍ ഹോമയാഗങ്ങളര്‍പ്പിക്കു 
ന്നതു ഞാന്‍ തടയും. അവര്‍ തങ്ങളുടെ ദേവ 
ന്മാര്‍ക്ക്‌ ബലികളര്‍പ്പിക്കുന്നതു ഞാന്‍ തടയും.” 
യഹോവ ഇക്കാര്യങ്ങള്‍ പറഞ്ഞു. 

36“മോവാബിനെച്ചൊല്ലി ഞാന്‍ വളരെ വ്യ 
സനിക്കുന്നു. എന്‍െറ ഹൃദയം ശവസംസ്ക്കാര 
ഗാനം പാടുന്ന പുല്ലാങ്കുഴലിനന്‍െറ ദു:ഖസ്വരം 
പോലെ വിലപിക്കുന്നു. കീര്‍ഹേരെസിലെ 
ജനങ്ങള്‍ക്കായി ഞാന്‍ വ്യസനിക്കുന്നു. അവ 
രുടെ പണവും സമ്പത്തും കവര്‍ന്നെടുക്കപ്പെട്ടി 
രിക്കുന്നു. സകലരും തല മൊട്ടയടിച്ചിരിക്കു 
ന്നു. സകലരുടെയും താടി മുറിക്കപ്പെട്ടിരി 
ക്കുന്നു. സകലരുടെയും കൈകള്‍ മുറിഞ്ഞു 
ചോര വരുന്നു. എല്ലാവരും വ്യസനത്തിന്‍െറ 
വസ്ത്രം തങ്ങളുടെ അരയില്‍ ചുറ്റിയിരിക്കുന്നു. 
38മോവാബിലെല്ലായിടവും- എല്ലാ വീടിന്‍െറ 















































യിരെമ്യാവ്‌ 48:39-49:13 


യും മട്ടുപ്പാവിലും സകലപൊതുസ്ഥലങ്ങ 
ളിലും മനുഷ്യര്‍, മരിച്ചവര്‍ക്കുവേണ്ടി വിലപി 
ക്കുകയാണ്‌. മോവാവിനെ ഞാനൊരു ശൂനൃഭര 
ണിപൊലെ ഉടച്ചതില്‍ അവിടെ വ്യസനമുണ്ടാ 
യിരിക്കുന്നു.” യഹോവ പറഞ്ഞതാണിക്കാ 
ര്യങ്ങള്‍. 

39“മോവാബ്‌ അടിച്ചുടയ്ക്കപ്പെട്ടിരിക്കുന്നു. 
ജനങ്ങള്‍ കരയുകയാണ്‌. മോവാബ്‌ കീഴടങ്ങി 
യിരിക്കുന്നു. ഇപ്പോള്‍ മോവാബ്‌ ലജ്ജിതമായി 
രിക്കുന്നു. മനുഷ്യര്‍ മോവാബിനെ അപഹസി 
ക്കുന്നു- എന്നാല്‍ സംഭവിച്ച കാര്യങ്ങള്‍ അവ 
രില്‍ ഭയം നിറയ്ക്കും.” 

40യഹോവ പറയുന്നു, “ഇതാ! ഒരു പരുന്ത്‌ 
ആകാശത്തുനിന്നും മോവാബിനുമേല്‍ ചിറകു 
വിരിച്ചുകൊണ്ട്‌ ഉരളിയിട്ടു വരുന്നു. 

4്മോവാബിന്‍െറെ പട്ടണങ്ങള്‍ പിടിക്കപ്പെ 
ടും. ശക്തമായ ഒളിസങ്കേതങ്ങള്‍ pa esl 
ടും. അന്ന്‌ മോവാബിനന്‍െറ ഭടന്മാര്‍, പ്രസവ 
ക്കുന്ന സ്ത്രീയെപ്പോലെ പരിഭ്രാന്തരാകും. 

4മോവാബുരാഷ്ട്രം തകര്‍ക്കപ്പെടും. എന്തു 
കൊണ്ടെന്നാല്‍, തങ്ങള്‍ യഹോവയെക്കാള്‍ 
ശ്രേഷ്ഠമെന്ന്‌ അവര്‍ കരുതി.” 

യഹോവ ഇക്കാര്യങ്ങള്‍ പറയുന്നു. “മോവാ 
ബുകാരേ, നിങ്ങള്‍ക്കായി ഭയം, അഗാധഗര്‍ത്ത 
ങ്ങള്‍, കെണികള്‍ എന്നിവ കാത്തിരിക്കുന്നു. 

മനുഷ്യര്‍ ഭയന്ന്‌ ഓടിപ്പോവുകയും അഗാ 
ധഗര്‍ത്തങ്ങളില്‍ വീഴുകയും ചെയ്യും. ആ 
ഗര്‍ത്തത്തില്‍നിന്നും കയറാന്‍ ശ്രമിക്കുന്നവ൯ 
കെണിയില്‍ വീഴുകയും ചെയ്യും. മോവാബിനു 
ഞാന്‍ ശിക്ഷയുടെ വര്‍ഷം കൊണ്ടുവരും.” 
യഹോവ പറഞ്ഞതാണിക്കാര്യങ്ങള്‍. 

4ട്‌ശക്തനായ ശത്രുവില്‍നിന്നും ജനം ഓടിയ 
കന്നിരിക്കുന്നു. ഹെശ്ബോന്‍ പട്ടണത്തിലെ 
രക്ഷാകേന്ദ്രത്തിലേക്ക്‌ അവര്‍ ഓടി. പക്ഷേ 
അവിടെ സുരക്ഷിതത്വം ഇല്ലായിരുന്നു. ഹെശ്‌ 
ബോനില്‍ തീ പിടിച്ചു. ആ അഗ്നി സീഹോ 
ന്‍െറപട്ടണത്തിലും ആരംഭിച്ചു. മോവാബിലെ 
നേതാക്കന്മാരെ ഇതു നശിപ്പിക്കുകയാണ്‌. ആ 
അഹങ്കാരികളെ അതു നശിപ്പിക്കുന്നു. 

4മോവാബേ, നിനക്കു കഷ്ടം! കെമോശ്യന്‍ 
ജനത നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങ 
ളുടെ പുത്രന്മാരും പുത്രിമാരും തടവുകാരായി 
പിടിച്ചു കൊണ്ടുപോകപ്പെടുന്നു. 

47“മോവാബൂജനത തടവുകാരായി പിടിക്ക 
പ്പെടും. പക്ഷേ, വരുംദിനങ്ങളില്‍ മോവാബി 
ന്‍െറ ജനത്തെ ഞാന്‍ തിരികെ കൊണ്ടുവരും.” 
യഹോവയില്‍ നിന്നുള്ളതായിരുന്നു ഈ 
സന്ദേശം. 

മോവാബിന്‍െറ വിധി ഇവിടെ അവസാനി 
ക്കുന്നു. 























അമ്മോനെല്ലറ്റി ഒരു സന്ദേശം 
49 അമ്മോന്യരെവ്പറ്റിയുള്ള TET 
ന്നു ഇത്‌. യഹോവ പറയുന്നു: “അമ്മോ 
നൃജനമേ, യിസ്രായേല്‍ജനതയ്ക്കു മക്കളില്ല 
ന്നു നിങ്ങള്‍ കരുതുന്നുവോ? പിതാക്കന്മാര്‍ മരി 
ക്കുമ്പോള്‍ ദേശം ഏറ്റെടുക്കാന്‍ കൂട്ടികളില്ലെന്നു 
നിങ്ങള്‍ കരുതുന്നുവോ? അതിനാലായിരിക്കാം 
മില്‍ക്കോം ഗാദിന്റെ ദേശം കൈയടക്കിയത്‌, 
അല്ലേ?” 
യഹോവ പറയുന്നു, “അമ്മോനിലെ രബ്ബ 
യില്‍ ജനം യുദ്ധത്തിന്‍െറ ശബ്ദം കേള്‍ക്കുന്ന 
കാലം വരും. അമ്മോനിലെ രബ്ബാ നശിപ്പിക്ക 
പ്പെടും. നശിപ്പിക്കപ്പെട്ട കെട്ടിടങ്ങള്‍ കൊണ്ടു 





772 


മൂടിയ മൊട്ടക്കുന്നുമാത്രം അവശേഷിക്കും. അവ 
യ്ക്കു ചുറ്റിലുമുള്ള പട്ടണങ്ങള്‍ കത്തിക്ക 
പ്പെടും. അവര്‍ യിസ്രായേലുകാരെ അവരുടെ 





ദേശത്തുനിന്നും ഓടിച്ചു. പക്ഷേ, പന്നീട്‌ 
യിസ്രായേല്‍ അവരെ ഓടിക്കും.” യഹോവ പറ 
ഞ്ഞതാണിത്‌. 


3“ഹെശ്ബോന്‍ജനമേ, വിലപിക്കുക! എന്തു 
കൊണ്ടെന്നാല്‍ ഹായിപട്ടണം തകര്‍ക്കപ്പെട്ടിരി 
ക്കുന്നു. അമ്മോനിലെ രബ്രയിലുള്ള സ്ത്രീകളേ, 
വിലപിക്കുക! നിങ്ങളുടെ വ്യസനത്തിന്‍െറ 
വസ്ത്രം ധരിച്ച്‌ വിലപിക്കുക! നഗരത്തിലേ 
ക്കു അഭയത്തിനായി ഓടുക. എന്തുകൊണ്ടെ 
ന്നാല്‍ ശത്രു വരവായി. മില്‍ക്കോം ദേവനെ 














അവര്‍ കൊണ്ടുപോകുന്നു. മില്‍ക്കോമിന്‍െറെ 
പുരോഹിതന്മാരെയും ഉദ്യോഗസ്ഥരെയും 
അവര്‍ കൊണ്ടു പോകും. 


നിങ്ങള്‍ സ്വന്തം ശക്തിയില്‍ ആത്മപ്രശംസ 
നടത്തുന്നു. പക്ഷേ നിങ്ങള്‍ക്ക്‌ സ്വന്തം ശക്തി 
നഷ്ടപ്പെടുകയാണ്‌. പണം രക്ഷിക്കുമെന്നു 
നിങ്ങള്‍ വിശ്വസിക്കുന്നു. ആരും നിങ്ങളെ അക്ര 
മിക്കാന്‍ ആലോചിക്കുക പോലുമില്ലെന്നു 
നിങ്ങള്‍ കരുതുന്നു.” 

എന്നാല്‍ സര്‍വ്വശക്തനായ യഹോവ ഇപ്ര 
കാരം പറയുന്നു: “എല്ലാവശത്തുനിന്നും ഞാ൯ 
നിങ്ങള്‍ക്കു ഭീതി വരുത്തും. നിങ്ങള്‍ ഓടി 
പ്പോകും. നിങ്ങളെ ഒരുമിച്ചു കൊണ്ടുവരാന്‍ 
ആര്‍ക്കും കഴിയുകയുമില്ല.” 

6“അമ്മോന്യര്‍ തടവുകാരായി പിടിക്കപ്പെ 
ടും. പക്ഷേ അമ്മോന്യരെ ഞാന്‍ തിരികെ 
കൊണ്ടുവരുന്ന കാലം വരും.” യഹോവയില്‍ 
നിന്നുള്ള സന്ദേശമായിരുന്നു ഇത്‌. 





എദോമിഒ നള റെ സന്ദേശം 

"എദോമിനെപ്പറ്റിയാണ്‌ ഈ സന്ദേശം. സര്‍ 
വൃശക്തനായ യഹോവ പറയുന്നു: “തേമാനി 
നിയും വിവേകമില്ലേ? എദോമിലെ ജ്ഞാനി 
കള്‍ക്ക്‌ നല്ല ഉപദേശം നല്‍കാനുള്ള കഴിവി 
ല്ലേ? അവര്‍ക്കു തങ്ങളുടെ ജ്ഞാനം നഷ്ടമാ 
യിരിക്കുന്നോ? 

8ദെദാനില്‍ വസിക്കുന്നവരേ, ഓടിപ്പോകുക! 
ഒളിക്കുക! എന്തെന്നാല്‍, തന്‍െറ ദുഷ്പ്രവ്ൃ 
ത്തികള്‍ക്ക്‌ ഏശാവിനെ ഞാന്‍ ശിക്ഷിക്കും. 

പണിക്കാര്‍ മുന്തിരിവള്ളിയില്‍നിന്നും പഴം 
പറിക്കുന്നു. എന്നാല്‍ കുറച്ചു മൂന്തിരി അവര്‍ 
ചെടിയില്‍ നിര്‍ത്തുന്നു. കള്ളന്മാര്‍ രാത്രിയില്‍ 
വന്നാലും അവര്‍ മുഴുവനും കൊണ്ടുപോകു 
ന്നില്ല. 

10എന്നാല്‍ ഏശാവില്‍നിന്നും എല്ലാം ഞാനെ 
ടുക്കും. അവന്‍െറ ഒളിസങ്കേതമെല്ലാം ഞാന്‍ 
കണ്ടുപിടിക്കും. എന്നില്‍നിന്നും ഒളിക്കാന്‍ അവ 
നു കഴികയില്ല. അവന്‍െറ കുട്ടികളും ബന്ധു 
ക്കളും അയല്‍ക്കാരുമെല്ലാം മരിക്കും. 

11എന്‍റെറ ജനമേ, നിന്‍െറ അനാഥരെ ഓര്‍ത്തു 
വിഷമിക്കരുത്‌. അവരുടെ ജീവനെ ഞാന്‍ 
കാക്കും! നിന്‍െറ ഭാര്യമാര്‍ക്കും എന്നെ ആശ്ര 
യിക്കാം!” 

12യഹോവ ഇങ്ങനെയാണു പറയുന്നത്‌, 
“ശിക്ഷിക്കപ്പെടേണ്ടാത്തവര്‍ ശിക്ഷ അനുഭവി 
ക്കുന്നു. എന്നാല്‍ എദോമേ, നീ ശിക്ഷിക്കപ്പെ 
ടാന്‍ അര്‍ഹനാണ്‌- അതിനാല്‍ സത്യമായും 
നീ ശിക്ഷിക്കപ്പെടും. നിനക്കര്‍ഹമായ ശിക്ഷ 
യില്‍നിന്നും നീ രക്ഷപ്പെടില്ല. നീ ശിക്ഷിക്ക 
പ്പെടും.” യഹോവ പറയുന്നു, “എന്‍െറ സ്വ 
ന്തം ശക്തിയാല്‍ ഞാന്‍ വാഗ്ദാനം ചെയ്യുന്നു: 











773 


ബൊസ്രാ നഗരം നശിപ്പിക്കപ്പെടുമെന്ന്‌ ഞാന്‍ 
വാഗ്ദാനം ചെയ്യുന്നു. ആ നഗരം അവശി 
ഷ്ടങ്ങളുടെ ഒരു പാറക്കൂമ്പാരമായിത്തീരും. മറ്റു 
നഗരങ്ങളെ ശപിക്കുന്നതിനുള്ള ഒരു ഉപാധി 
യായി ആളുകള്‍ ആ നഗരത്തെ ഉപയോഗിക്കും. 
മനുഷ്യര്‍ ആ നഗരത്തെ അപമാനിക്കും. ബൊ 
സ്രയ്ക്കു ചുറ്റുമുള്ള സകലപട്ടണങ്ങളും എന്നെ 
ന്നേക്കും നാശാവശിഷ്ടങ്ങളായിത്തീരുകയും 
ചെയ്യും.” 

14യഹോവയില്‍നിന്നുള്ള ഈ സന്ദേശം 
ഞാന്‍ കേട്ടു. ഈ സന്ദേശവും കൊടുത്ത്‌ ഒരു 
ദൂതനെ അവന്‍ രാഷ്ട്രങ്ങളിലേക്കയയ്ക്കുക 
യും ചെയ്തു: “നിങ്ങളുടെ സൈന്യത്തെ ഒരു 
മിച്ചു കൂട്ടുക! യൂദ്ധത്തിനായി തയ്യാറെടുക്കുക! 
എദോംരാഷ്ട്രത്തിനെതിരെ നീങ്ങുക! 

15എദോം, നിന്നെ ഞാന്‍ അപ്രമാണിയാക്കും. 
സകലരും നിന്നെ വെറുക്കും. 

16എദോം, അന്യരാഷ്ട്രങ്ങളെ നീ പേടിപ്പി 
ചു. അങ്ങനെ നീ പ്രമാണിയെന്നു സ്വയം 
കരുതി. നിന്‍െറ അഹങ്കാരം നിന്നെ വഞ്ചിച്ചി 
രിക്കുന്നു. നീ കുന്നുകളില്‍ ഉയരെ, വലിയ 
പാറകളാലും കുന്നുകളാലും സംരക്ഷിതനായി 
വസിക്കും. എന്നാല്‍ പരുന്തിന്‍കൂടിന്‍െറയത്ര 
ഉയരത്തില്‍ നീ വീടുണ്ടാക്കിയാലും, ഞാന്‍ 
നിന്നെ പിടികൂടുകയും അവിടെനിന്നും താഴേ 
ക്കു കൊണ്ടുവരികയും ചെയ്യും.” യഹോവ പറ 
ഞ്ഞതാണിക്കാര്യങ്ങള്‍. 

17“ എദോം നശിപ്പിക്കപ്പെടും. നശിപ്പിക്കപ്പെട്ട 
നഗരങ്ങള്‍ കണ്ട്‌ മനുഷ്യര്‍ ഞെട്ടും. നശിപ്പിക്ക 
പ്പെട്ട നഗരങ്ങളെ കണ്ട്‌ അത്ഭുതത്തോടെ മനു 
ഷ്യര്‍ ചൂളമടിക്കും. 

18സൊൌദോമും ഗൊമോരായും ചുറ്റുമുള്ള പടു 
ണങ്ങളുംപോലെ എദോം നശിപ്പിക്കപ്പെടും. 
ആരും അവിടെ വസിക്കയില്ല.” യഹോവ പറ 
ഞ്ഞതാണ്‌ ഇക്കാര്യങ്ങള്‍. 

19“പിലപ്പോള്‍ യോര്‍ദ്ദാ൯നദിക്കരയില 
പൊന്തക്കാട്ടില്‍നിന്നും ഒരു സിംഹം വന്നേ 
ക്കാം. ആ സിംഹം, മനുഷ്യര്‍ ആടുമാടുകളെ 
വിടുന്ന വയലിലേക്കു പോയേക്കാം. ഞാന്‍ 
ആ സിംഹത്തെപ്പോലെയാണ്‌. ഞാന്‍ എദോമി 
ലേക്കു പോകും. ആ ജനത്തെ ഞാന്‍ Teen 
ത്തുകയും ചെയ്യും. അവരെ ഞാന്‍ ഓടിച്ചു 
വിടും. അവരുടെ യുവാക്കള്‍ക്കാര്‍ക്കും എന്നെ 
തടയാനാവില്ല. ആരും എന്നെപ്പോലെയല്ല. 
ആരും എന്നെ വെല്ലുവിളിക്കുകയുമില്ല. അവ 
രുടെ ഇടയന്മാരിലാരും എനിക്കു നേരെ നില്‍ക്ക 
യില്ല.” 

20അതിനാല്‍ എദോംജനതയ്ക്ക്‌ എതിരായുള്ള 
യഹോവയുടെ പദ്ധതി എന്താണെന്നു ശ്രദ്ധി 
ക്കുക. തേമാ൯കാര്‍ക്കെതിരെ യഹോവ എന്തു 
ചെയ്യാന്‍ നിശ്ചയിച്ചിരിക്കുന്നുവെന്നു ശ്രദ്ധി 
ക്കുക. ഏദോമിലെ ആട്ടിന്‍പറ്റത്തില്‍ നിന്നും 
നിന്‍െറ കുട്ടികളെ ശത്രു വലിച്ചിഴച്ചുകൊണ്ടു 
പോകും. എദോമിന്‍െറെ പുല്‍മേടുകള്‍ അവ 
രുടെ പ്രവൃത്തിമൂലം ശുന്യമാകും. 

21എദോമിന്‍െറ വീഴ്ചയുടെ ശബ്ദത്തില്‍ 
ഭൂമി കുലുങ്ങും. ചെങ്കടല്‍വരെ അവരുടെ നില 
വിളികേള്‍ക്കും. 

2ഇരയ്ക്കു മീതേ പറക്കുന്ന കഴുകനെപ്പോ 
ലെയായിരിക്കും യഹോവ. ബൊസ്രയ്ക്കുമേല്‍ 
ചിറകു വിരിയ്ക്കുന്ന കഴുകനെപ്പോലെയാണ്‌ 
യഹോവ. അന്ന്‌ എദോമിന്‍െറ ഭടന്മാര്‍ വല്പാ 
തെ പരിഭ്ൂമിക്കും. അവര്‍ പ്രസവവേദനയനുഭ 
വിക്കുന്ന സ്ത്രീയെപ്പോലെ കരയുകയാകും. 




















യിരെമ്യാവ്‌ 49:14-33 


ദമസ്കസിനെല്ലറ്റി ഒരു സന്ദേശം 

മദമസ്കസുനഗരത്തെപ്പറ്റിയുള്ളതാണ്‌ ഈ 
സന്ദേശം: 

“ഹമാത്ത്‌, അര്‍പ്പാദുപട്ടണങ്ങള്‍ ഭയന്നിരി 
ക്കുന്നു. ദുര്‍വാര്‍ത്ത കേട്ടതിന്റെ ഭയമാണവ 
ര്‍ക്ക്‌. അവര്‍ നിരുത്സാഹിതരായിരിക്കുന്നു. 
അവര്‍ വ്യാകുലരും ഭീതിതരുമായിരിക്കുന്നു. 

മ്ദമസ്കസുനഗരം ദുര്‍ബ്ലമായിരിക്കുന്നു. 
ആളുകള്‍ ഓടിപ്പോകാനാഗ്രഹിക്കുന്നു. അവ 
രില്‍ ഭയം നിറഞ്ഞിരിക്കുന്നു. ഈറ്റുനോവനുഭ 
വിക്കുന്ന സ്ത്രീയെപ്പോലെ അവര്‍ വേദനയും 
യാതനയും അനുഭവിക്കുന്നു. 

ദമസ്‌കസ്‌ ഒരു സന്തുഷ്ടനഗരം. മനുഷ്യര്‍ 
ആ “ആനന്ദനഗര'ത്തെ വിട്ടു പോയിട്ടില്ല. 

2അതിനാല്‍ യുവാക്കള്‍ നഗരത്തിലെ 
പൊതുസ്ഥലങ്ങളില്‍ മരിച്ചുവീഴും. അവളുടെ 
ഭടന്മാരെല്ലാവരും ആ സമയം വധിക്കപ്പെടും.” 
സര്‍വ്വശക്തനായ യഹോവ പറഞ്ഞതാണിക്കാ 
രൃങ്ങള്‍. 27ദമസ്കസിലെ മതിലുകള്‍ക്കു ഞാന്‍ 
തീ കൊളുത്തും. ബെന്‍-ഹദദിലെ ശക്തിദുര്‍ഗ്ഗ 
ങ്ങളെ തീ പൂര്‍ണ്ണമായും ദഹിപ്പിക്കും.” 








കേദരിനെയും ഹാസോരിനെയും 
പറ്റിയുള്ള സന്ദേശം 

28കേദാര്‍ഗോത്രത്തെയും ഹാസോരിലെ ഭര 
ണാധിപന്മാരെയും പറ്റിയുള്ള സന്ദേശമാണി 
ത്‌. ബാബിലോണിലെരാജാവായ നെബൂഖ 
ദ്നേസര്‍ അവരെ തോല്പിച്ചു. 

യഹോവ പറയുന്നു, “ചെന്ന്‌ കേദാര്‍ഗോത്ര 
ത്തെ ആക്രമിക്കുക. കിഴക്കിന്‍െറജനതയെ നശി 
പ്പിക്കുക. 

29അവരുടെ കൂടാരങ്ങളും കാലിക്കൂട്ടവും കവ 
ര്‍ന്നെടുക്കപ്പെടും. അവരുടെ കൂടാരവും അവ 
രൂടെ സമ്പത്തുക്കളും ചുമന്നുകൊണ്ടു പോക 
പ്പെടും. ഒട്ടകങ്ങളെ ശത്രു കൊണ്ടുപോകും. 
ആളുകള്‍ അവരോട്‌ ഇങ്ങനെ ആക്രോശിക്കും. 
“ഞങ്ങള്‍ക്കു ചുറ്റിലും ഭീകര സംഭവങ്ങള്‍ നട 
ക്കുന്നു.” 

34വേഗം ഓടിപ്പോവുക! ഹാസോരുകാരേ, 
ഒളിക്കാന്‍ നല്ലൊരിടം തേടുക.” യഹോവയില്‍ 
നിന്നുള്ളതാണ്‌ ഈ സന്ദേശം, “നെബൂഖദ്നേ 
സര്‍ നിങ്ങള്‍ക്കെതിരെ ഗൂഡാലോചന നട 
ത്തുന്നു. അവന്‍ നിങ്ങളെ തോല്പിക്കാന്‍ സമര്‍ 
ത്ഥമായ ഒരു പദ്ധതിയിടുന്നു. 

31സുരക്ഷിതത്വം അനുഭവിക്കുന്ന ഒരു രാഷ്ട്ര 
മുണ്ട. ആ രാഷ്ട്രത്തിന്‌ സുരക്ഷിതത്വം അനുഭ 
വപ്പെടുന്നു. അതിന്‌ സ്വയം രക്ഷിക്കാന്‍ വേലി 
യോ കവാടങ്ങളോ ഇല്ല. അതിന്‍െറയടുത്ത്‌ 
ആരും വസിക്കുന്നില്ല. യഹോവ പറയുന്നു, 
“ആ രാജ്യത്തെ ആക്രമിക്കുക! 

ശത്രു അവരുടെ ഒട്ടകങ്ങളെയും വലിയ 
കാലിക്കൂട്ടങ്ങളെയും മോഷ്ടിക്കും. അവര്‍ തങ്ങ 
ളുടെ താടിയുടെ മൂല* മുറിക്കുന്നു. കൊള്ളാം, 
അവരെ ഞാന്‍ ഭൂമിയുടെ വിദൂരകോണുകളി 
ലേക്ക്‌ ഓടിക്കും. എല്ലായിടത്തുനിന്നും അവര്‍ക്ക്‌ 
മാരകദുരിതങ്ങളും ഞാന്‍ വരുത്തും.” യഹോവ 
യില്‍നിന്നുള്ളതായിരുന്നു ഈ സന്ദേശം. 

33“ഹാസ്ധോര്‍ദേശം കാട്ടുനായ്ക്കള്‍ മാത്രം 
വസിക്കുന്ന സ്ഥലമായിത്തീരും. ആരും അവിടെ 
വസിക്കുകയില്ല. ഒരുത്തരും ആ സ്ഥലത്തു താമ 
സിക്കുകയില്ല. അത്‌ എന്നന്നേക്കും ഒരു തരിശു 
നിലമായിത്തീരും.” 

















തങ്ങളുടെ താടിയുടെ മൂല യെഹൂദര്‍ അറബി 
കളെപ്പോലെ തങ്ങളുടെതാടി മുറിക്കാറില്ല. 


യിരെമ്യാവ്‌ 49:34-50:16 


ഏലാമിനെപ്പറ്റി ഒരു സന്ദേശം 

34സിദെക്കീയാവ്‌ യെഹൂദയിലെ രാജാവാ 
യിരുന്നതി൯ന്‍െറ ആദ്യകാലത്ത്‌ യിരെമ്യാപ്ര 
വാചകന്‍ യഹോവയില്‍നി ന്നുള്ള ഈ സന്ദേ 
ശം ലഭിച്ചു. ഏലാം രാജ്യത്തെപ്പറ്റിയുള്ള സന്ദേ 
ശമാണിത്‌. 

സര്‍വ്വശക്തനായ യഹോവ പറയുന്നു, 
“ഏലാമിന്‍െറ വില്ല ഞാന്‍ വൈകാതെ ഒടിക്കും. 
വില്ലാണ്‌ ഏലാമിന്‍െറ ശക്തമായ ആയുധം. 

3ഏലാമിനെതിരെ ഞാന്‍ നാലു കാറ്റുകളെ 
കൊണ്ടുവരും. ആകാശത്തിന്‍റെ, നാലുമൂലക 
ളില്‍ നിന്നാവും ഞാനവയെ കൊണ്ടുവരിക. 
ഏലാമിലെ ജനങ്ങളെ ഈ നാലു കാറ്റുകളടി 
ക്കുന്ന, ഭൂമിയിലെ എല്ലായിടങ്ങളിലേക്കും 
ഞാനയയ്ക്കും. ഏലാമിന്‍െറ തടവുകാര്‍ എല്ലാ 
രാഷ്ട്രങ്ങളിലേക്കും കൊണ്ടുപോകപ്പെടും. 

3ശത്രുക്കള്‍ നോക്കി നില്‍ക്കേ ഏലാമിനെ 
ഞാന്‍ കഷണങ്ങളാക്കും. അവരെ കൊല്ലാനാഗ്ര 
ഹിക്കുന്നവരുടെ മുമ്പില്‍വച്ച്‌ ഏലാമിനെ 
ഞാന്‍ തകര്‍ക്കും. ഏലാമിന്‌ ഞാന്‍ ഭീകരദുരി 
തങ്ങള്‍ കൊണ്ടുവരും. എന്‍െറ കോപം എത്രയെ 
ന്ന്‌ അവരെ ഞാന്‍ കാണിക്കും.” യഹോവയില്‍ 
നിന്നുള്ളതായിരുന്നു ഈ സന്ദേശം. “ഏലാ 
മിനെ ഓടിക്കാന്‍ ഞാനൊരു വാളിനെ അയ 
യ്ക്കും. അവരെയെല്ലാം ഞാന്‍ കൊന്നുതീരും 
വരെ വാള്‍ അവരെ ഓടിക്കും. 
38എനിക്കാണു നിയന്ത്രണമെന്ന്‌ ഏലാമിനു 
ഞാന്‍ കാണിച്ചു കൊടുക്കും. അവളുടെ രാജാ 
വിനെയും ഉദ്യോഗസ്ഥന്മാരെയും ഞാന്‍ നശി 
പ്പിക്കുകയും ചെയ്യും.” യഹോവയില്‍നിന്നുള്ള 
തായിരുന്നു ഈ സന്ദേശം. 

39“എന്നാല്‍ ഭാവിയില്‍, ഏലാമിനു ഞാന്‍ 
നന്മ വരുത്തും.” യഹോവയില്‍ നിന്നുള്ളതായി 
രുന്നു ഈ സന്ദേശം. 














ബാബിലോണിനെച്ലറ്റി ഒരു 
സന്ദേശം 
ബാബിലോണ്‍രാഷ്ട്രത്തെയും അവിടെ 

5 ത്തെ ജനത്തെയുംപറ്റി യഹോവ പറ 
ഞ്ഞ സന്ദേശം ഇതാകുന്നു. യിരെമ്യാവിലൂടെ 
യാണ്‌ യഹോവ ഇതു പറഞ്ഞത്‌. 

2“സകല രാഷ്ട്രങ്ങളോടും ഇതു പ്രഖ്യാപി 
ക്കുക! ഒരു കൊടി ഉയര്‍ത്തുകയും സന്ദേശം 
പ്രഖ്യാപിക്കുകയും ചെയ്യുക! സന്ദേശം മുഴു 
വനും പറയുക, '“ബാബിലോണ്‍രാജ്യം പിടിക്ക 
പ്പെടും. ബേല്‍ദേവന്‍ നാണക്കേടിലെറിയപ്പെ 
ടും. മേരോദാകുദേവന്‍ വളരെ ഭയപ്പെടും 
ബാബിലോണിലെ വിഗ്രഹങ്ങള്‍ നാണക്കേടി 
ലെറിയപ്പെടും. അവളുടെ വിഗ്രഹങ്ങള്‍ ഭീതി 
കൊണ്ടു നിറയ്ക്കപ്പെടും.” 

വടക്കു നിന്നൊരു രാഷ്ട്രം ബാബിലോ 
ണിനെ ആക്രമിക്കും. ആ രാഷ്ട്രം ബാബിലോ 
ണിനെ ഒരു ശുന്യമരുഭൂമി പോലെയാക്കും. ഒരു 
ത്തരും അവിടെ വസിക്കയില്ല. മനുഷ്യരും മൃഗ 
ങ്ങളും അവിടെനിന്നും ഓടിപ്പോകും.” 

യഹോവ പറയുന്നു, “അന്ന്‌ യിസ്രായേല്‍ 
ജനതയും യെഹൂദക്കാരും ഒന്നാകും. അവര്‍ ഒരു 
മിച്ചു കരഞ്ഞുകൊണ്ടേയിരിക്കും. ഒരുമിച്ചു 
തന്നെ അവര്‍ തങ്ങളുടെ ദൈവമാകുന്ന യഹോ 
വയെ തേടുകയും ചെയ്യും. 

ടസ്ീയോനിലേക്കുള്ള വഴി അവര്‍ തേടും. 
ആ ദിശയിലേക്കവര്‍ പോകാന്‍ തുടങ്ങും. ആളു 
കള്‍ പറയും, “വരൂ നമുക്കു യഹോവയോടു 
ചേരാം. നിത്ൃമായൊരുടമ്പടി നമുക്കുണ്ടാക്കാം.” 























774 


ഒരിക്കലും മറക്കപ്പെടാത്തൊരു ഉടമ്പടി നമുക്കു 
ണ്ടാക്കാം. 

നഷ്ടപ്പെട്ട ചെമ്മരിയാടുകളെപ്പോലെയാ 
യിരുന്നു എന്‍െറ ജനം. അവരുടെ ഇടയന്മാര്‍ 
അവരെ തെറ്റായ വഴിയേ നയിച്ചു. പര്‍വ്വതങ്ങ 
ളിലും കുന്നുകളിലും നേതാക്കള്‍ അവരെ ഉഴലു 
മാറാക്കി. തങ്ങളുടെ വിശ്രമസങ്കേതം അവര്‍ 
മറന്നു. 

"അവരെ കണ്ടവരെല്ലാം അവരെ ഉപദ്രവിച്ചു. 
ആ ശത്രുക്കള്‍ “ഞങ്ങളൊരു തെറ്റും ചെയ്തില്ല.” 
എന്നു പറയുകയും ചെയ്തു. അവര്‍ യഹോവ 
യ്ക്കെതിരെ പാപം ചെയ്തു. യഹോവയാ 
യിരുന്നു അവരുടെ യഥാര്‍ത്ഥ വിശ്രമസ്ഥലം. 
അവരുടെ പിതാക്കന്മാര്‍ ആശ്രയിച്ച ദൈവം 
യഹോവയാകുന്നു. 

ബോബിലോണില്‍നിന്ന്‌ ഓടിപ്പോവുക. 
ബാബിലോണ്‍കാരുടെ ദേശം വിടുക. ആട്ടിന്‍ 
പറ്റത്തെ നയിക്കുന്ന ആടുകളെ പോലെയാ 
കുക. 

വടക്കുനിന്നും നിരവധി രാഷ്ട്രങ്ങളെ ഞാന്‍ 
ഒരുമിച്ചു കൊണ്ടുവരും. ഈ രാഷ്ട്രസംഘങ്ങള്‍ 
ബാബിലോണിനെതിരെ യുദ്ധത്തിനൊരുങ്ങും. 
ബാബിലോണ്‍ വടക്കുനിന്നുള്ളവരുടെ അധീ 
നതയിലാകും. അവര്‍ ബാബിലോണിനു 
നേര്‍ക്കു നിരവധി അമ്പുകളെയും. വെറുംകൈ 
യോടെ യുദ്ധത്തില്‍നിന്നും മടങ്ങിവരാത്ത ഭട 
ന്മാരെപ്പോലെയായിരിക്കും ആ അമ്പുകള്‍. 

10കംല്‍ദയരുടെ സകല സമ്പത്തും ശത്രു എടു 
ക്കും.” ആ ഭടന്മാര്‍ അവര്‍ക്കാവശ്യമുള്ളതെല്പാം 
എടുക്കും. യഹോവയാണിതു പറഞ്ഞത്‌. 

1“ബാബിലോണേ, നീ ഉല്പസിച്ചാനന്ദിക്കു 
ന്നു. എന്‍െറ ദേശം നീയെടുത്തിരിക്കുന്നു. മേച്ചി 
ല്‍പ്പുറത്തെത്തിയ പശുക്കുട്ടിയെപ്പോലെ നീ 
ചുറ്റും നൃത്തം വയ്ക്കുന്നു. കുതിരകളുടെ ആഹ്റ്റാ 
ദശബ്ദംപോലെയാണ്‌ നിന്‍െറ ചിരി. 

പക്ഷേ നിന്‍െറ അമ്മ വളരെ ലജ്ജിക്കും. 
നിനക്കു ജന്മമേകിയ സ്ത്രീ ലജ്ജിതയാകും. 
ബാബിലോണ്‍ എല്ലാ രാഷ്ട്രങ്ങളുടെയും ഇട 
യില്‍ അപ്രധാനമാകും. അവള്‍ ഒരു ശൂന്യമരു 
ഭൂമിയാകും. 

13യഹോവ തന്‍െറ കോപം പ്രകടിപ്പിക്കും. 
അതിനാല്‍ ആരുമവിടെ വസിക്കയില്ല. ബാബി 
ലോണ്‍ പൂര്‍ണ്ണമായും ശൂന്യമാകും. “ബാബി 
ലോണിലൂടെ കടന്നുപോകുന്നവരൊക്കെ ഭയ 
പ്പെടും. ഇതു നശിപ്പിക്കപ്പെട്ടതെത്ര മോശമായാ 
ണെന്നു കാണുമ്പോള്‍ അവര്‍ തങ്ങളുടെ തല 
കുലുക്കും. 

14ബാബിലോണിനെതിരെ യുദ്ധത്തിനു 
തയ്യാറെടുക്കുക. വില്ലാളികളേ, ബാബിലോ 
ണിനു നേര്‍ക്ക്‌ അമ്പെയ്യുക. നിങ്ങളുടെ അമ്പു 



































കളൊന്നും വെറുതെ വയ്ക്കരുത്‌. ബാബി 
ലോണ്‍ യഹോവയ്ക്കെതിരെ പാപം ചെയ്തി 
രിക്കുന്നു. 

1ബാബിലോണിനൂ ചുറ്റുമുള്ള സൈനി 


കരേ, വിജയാരവം മുഴക്കുക! ബാബിലോണ്‍ 
കീഴടങ്ങിയിരിക്കുന്നു! അവളുടെ മതിലുകളും 
ഗോപുരങ്ങളും തകര്‍ക്കപ്പെട്ടിരിക്കുന്നു! യഹോ 
വ അവര്‍ക്ക്‌ തക്കതായ ശിക്ഷ നല്‍കുന്നു. 
ബാബിലോണിന്‌ അവളര്‍ഹിക്കുന്ന ശിക്ഷ 
രാഷ്ട്രങ്ങള്‍ നല്‍കണം. അന്യരാഷ്ട്രങ്ങളോട്‌ 
അവള്‍ ചെയ്തത്‌ അവളോടു ചെയുക. 
1ബാബിലോണ്ുകാര്‍ അവരുടെ വിത്തു 
വിതയ്ക്കാനനുവദിക്കരുത്‌. അവരെ വിളവെടു 
ക്കാനനുവദിക്കരുത്‌. ബാബിലോണ്‍ ഭടന്മാര്‍ 








TTS 


നിരവധിപേരെ തടവുകാരായി തങ്ങളുടെ 
നഗരത്തിലേക്കു കൊണ്ടുവന്നു. ഇപ്പോള്‍ ശത്രു 
ഭടന്മാര്‍ വന്നിരിക്കുന്നു. അതിനാല്‍ തടവുകാര്‍ 
വീട്ടിലേക്കു മടങ്ങുകയാണ്‌. ആ തടവുകാര്‍ 
സ്വരാജ്യത്തേക്കു തിരിഞ്ഞോടുകയാണ്‌. 

രാജ്യമെമ്പാടും ചിതറിയ ആട്ടിന്‍പറ്റം പോ 
ലെയാണ്‌ യിസ്രായേല്‍. സിംഹങ്ങള്‍ ഓടിച്ചു 
വിട്ട ആടുകളെപ്പോലെയാണ്‌ യിസ്രായേല്‍. 
അശ്ശൂർ രാജാവായിരുന്നു ആദ്യം ആക്രമിച്ച 
സിംഹം. അതിന്‍െറ എല്ലുകള്‍ തകര്‍ത്ത അവ 
സാന സിംഹം ബാബിലോണ്‍രാജാവായ 
നെബൂഖദ്നേസരും.” 

18അതിനാല്‍ സര്‍വ്വശക്തനായ യഹോവ, 
യിസ്രായേലിന്‍റെ ദൈവം പറയുന്നു: “ബാബി 
ലോണ്‍ രാജാവിനെയും അവന്‍െറ ജനത്തെയും 
ഞാന്‍ വൈകാതെ ശിക്ഷിക്കും. അശ്ശൂരിലെ 
രാജാവിനെ ശിക്ഷിച്ചതുപോലെതന്നെ അവ 
നെ ഞാന്‍ ശിക്ഷിക്കും. 

യിസ്രായേലിനെ ഞാന്‍ സ്വന്തം വയലുക 
ളിലേക്കു തിരികെ കൊണ്ടുവരും. കര്‍മ്മേല്‍ 
പര്‍വ്വതത്തിലും ബാശാന്‍െറ ദേശത്തും വള 
രുന്ന ഭക്ഷണം അവ൯തിന്നും. അവന്‍ നിറയെ 
ഭക്ഷിക്കും. എഫ്രയീമിലെയും ഗിലെയാദിലെ 
യും കുന്നുകളില്‍ അവന്‍ ഭക്ഷിക്കും.” 

20യഹോവ പറയുന്നു, “അന്ന്‌ ജനം യിസ്രാ 
യേലിന്‍െറെ അപരാധം കണ്ടുപിടിക്കാന്‍ കഠി 
നാദ്ധ്വാനം ചെയ്യും. പക്ഷേ ഒരപരാധവും 
കാണാന്‍ അവര്‍ക്കു കഴിയില്ല. യെഹൂദയുടെ 
പാപങ്ങള്‍ കണ്ടുപിടിക്കാനും ജനം ശ്രമിക്കും, 
പക്ഷേ ഒരു പാപവും കണ്ടുപിടിക്കാനാവിലച്ല. 
എന്തുകൊണ്ടെന്നാല്‍, യിസ്ധരായേലില്‍നിന്നും 
യെഹൂദയില്‍നിന്നും ഏതാനും ശിഷ്ടഭാഗത്തെ 
ഞാന്‍ രക്ഷിക്കുന്നു. അവരുടെ പാപങ്ങളെല്ലാം 
അവരോടു ഞാന്‍ പൊറുക്കുകയും ചെയുന്നു.” 

യഹോവ പറയുന്നു, “മെറാഥയീംരാജ്യ 
ത്തെ ആക്രമിക്കുക! പെക്കോദില്‍ വസിക്കുന്ന 
വരെ ആക്രമിക്കുക! അവരെ ആക്രമിക്കുക! അവ 
രെകൊന്ന്‌ പൂര്‍ണ്ണമായും നശിപ്പിക്കുക! ഞാന്‍ 
കല്ലിച്ചതരെല്ലാം ചെയുക! 

മയുദ്ധാരവം രാജ്യത്തെമ്പാടും കേള്‍ക്കാം. 
ഭീകരമായ വിനാശത്തിന്‍െറ ശബ്ദമാണിത്‌. 

23'ഭൂമിയുടെ മുഴുവനും ചുറ്റിക' എന്ന്‌ ബാബി 
ലോണ്‍ വിളിക്കപ്പെട്ടു. എന്നാലിപ്പോള്‍ 
“ചുറ്റിക” അടിച്ചുടുയ്ക്കപ്പെട്ടിരിക്കുന്നു. രാഷ്ട്ര 
ങ്ങളില്‍ ഏറ്റവും നശിപ്പിക്കപ്പെടുതാണു ബാബി 
ലോണ്‍. 

24ബാബിലോണ്‍, നിനക്കായി ഞാനൊരു 
കെണിയൊരുക്കിയിരുന്നു. അതറിയും മുമ്പേ 
നീ അതില്‍ കുടുങ്ങി. നീ യഹോവയ്ക്കെതിരെ 
യുദ്ധം ചെയ്തു. അതിനാല്‍ നീ കണ്ടുപിടിക്ക 
പ്പെടുകയും ചെയ്തു. 

2സര്‍വ്ശക്തനായ യഹോവയായ ദൈവം 
തന്‍റെ കലവറമുറി തുറന്നിരിക്കുന്നു. തന്‍െറ 
കോപത്തിന്‍െറ ആയുധങ്ങള്‍ അവന്‍ പുറത്തെ 
ടുത്തിരിക്കുന്നു. ചെയ്യാന്‍ ജോലിയുള്ളതിനാ 
ലാണവന്‍ ആ ആയുധങ്ങള്‍ പുറത്തെടുത്തത്‌. 
കല്‍ദയരുടെ ദേശത്ത്‌ അവനു ജോലി ചെയ്യാ 
നുണ്ട്‌. 

26വിദൂരത്തുനിന്നും ബാബിലോണിനെതിരെ 
വരിക. അവള്‍ ധാന്യം സൂക്ഷിച്ചിരിക്കുന്ന കല 
വറകള്‍ തകര്‍ത്തു തുറക്കുക. ബാബിലോ 
ണിനെ പൂര്‍ണ്ണമായും നശിപ്പിക്കുക. ഒരുത്തനെ 
യും ജീവനോടെ വിടരുത്‌. അവളുടെ മൃതദേഹ 
ങ്ങള്‍ വലിയ ധാനൃക്കൂമ്പാരം പോലെ കൂട്ടുക. 


























യിരെമ്യാവ്‌ 50:17-37 


27ബാബിലോണിലെ കാളക്കുട്ടികളെയെല്ലാം 
വധിക്കുക. അവര്‍ അറുക്കപ്പെടട്ട. അവര്‍ 
പരാജിതരാകാനുള്ള കാലം വന്നിരിക്കുന്നു, 
അതിനാലവര്‍ക്കു മഹാകഷ്ടം. അവര്‍ ശിക്ഷി 
ക്കപ്പെടാനുള്ള സമയമായിരിക്കുന്നു. 

28തനുഷ്യര്‍ ബാബലോണില്‍നിന്നും ഓടി 
പ്പോവുകയാണ്‌. അവര്‍ ആ രാജ്യത്തുനിന്നും 
രക്ഷപ്പെടുകയാണ്‌. അവര്‍ സീയോനിലേക്കു 
വരികയാണ്‌. യഹോവ ചെയ്യുന്ന കാര്യങ്ങളെ 
പ്പറ്റി അവര്‍ എല്ലാവരോടും പറയുകയാണ്‌. 
യഹോവ ബാബിലോണിന്‌ അതര്‍ഹിക്കുന്ന 
ശിക്ഷ നല്‍കുന്നെന്ന്‌ അവര്‍ ജനങ്ങളോടു പറ 
യുന്നു. യഹോവയുടെ ആലയം ബാബിലോണ്‍ 
തകര്‍ത്തു. അതിനാല്‍ യഹോവയിപ്പോള്‍ 
ബാബിലോണ്‍ തകര്‍ക്കുന്നു. 
29“അമ്പെയ്ത്തുകാരെ വിളിച്ചുവരുത്തുക. 
ബാബിലോണിനെ ആക്രമിക്കാന്‍ അവരോടു 
പറയുക. നഗരത്തെ വളയാന്‍ അവരോടു പറ 
യുക. ഒരുവനെയും രക്ഷപ്പെടാനനുവദിക്കരുത്‌. 
അവള്‍ ചെയ്തിരിക്കുന്ന തിന്മകള്‍ക്കു തക്ക 
പ്രതിഫലം കൊടുക്കുക. അവള്‍ മറ്റു രാജ്യങ്ങ 
ളോടു ചെയ്തത്‌ അവളോടു ചെയ്യുക. ബാബി 
ലോണ്‍ യഹോവയെ ആദരിക്കുന്നില്ല. യിസ്രാ 
യേലിന്‍െറെ വിശുദ്ധനോടു ബാബിലോണ്‍ പരു 
ഷമായിരുന്നു. അതിനാല്‍ ബാബിലോണിനെ 
ശിക്ഷിക്കുക. 

34ബാബിലോണിനന്‍െറ ചെറുപ്പക്കാര്‍ തെരു 
വുകളില്‍ കൊല്ലപ്പെടും. അവളുടെ ഭടന്മാരെ 
ല്ലാം അന്നു മരിക്കും.” യഹോവ പറയുന്നതാണ്‌ 
ഇക്കാര്യങ്ങള്‍. 

31“ബാബിലോണ്‍, നീ വളരെ അഹങ്കാരി. 
ഞാന്‍ നിനക്ക്‌ എതിരുമാണ്‌.” നമ്മുടെ യജമാന 
നായ, സര്‍വ്വശക്തനായ യഹോവ ഇക്കാര്യ 
ങ്ങള്‍ പറയുന്നു, “ഞാന്‍ നിനക്കെതിരാകുന്നു, 
നീ ശിക്ഷിക്കപ്പെടേണ്ട സമയം വന്നിരിക്കുന്നു. 

32അഹങ്കാരിയായ ബാബിലോണ്‍ തകര്‍ന്നു 
വീഴും. ആരും എഴുന്നേല്‍ക്കാന്‍ അവളെ സഹാ 
യിക്കില്പ. അവളുടെ പട്ടണങ്ങളില്‍ ഞാന്‍ തീ 
കൊളുത്തും. ആ അഗ്നി അവള്‍ക്കു ചുറ്റി 
ലുമുള്ള സകലത്തിനെയും നശിപ്പിക്കും.” 

33സര്‍വൃശക്തനായ യഹോവ പറയുന്നു: 
“യിസ്രായേലിന്‍െറയും യെഹൂദയുടെയും ജന 
ങ്ങള്‍ അടികമകളാകുന്നു. ശത്രു അവരെ പിടി 
ച്ചു, ശത്രു യിസ്രായേലിനെ വിടുകയുമില്ല. 

പക്ഷേ ദൈവം ആ ജനത്തെ തിരികെ 
കൊണ്ടുവരും. സര്‍വ്വശക്തനായ ദൈവമായ 
യഹോവ എന്നാകുന്നു അവന്‍െറ പേര്‍. അവന്‍ 
അവര്‍ക്കുവേണ്ടി ശക്തമായി പ്രതിരോധിക്കും. 
ആ ദേശത്തിനു വിശ്രമം നല്‍കുന്നതിന്‌ അവന്‍ 
അവരെ പ്രതിരോധിക്കും. എന്നാല്‍ ബാബി 
ലോണില്‍ വസിക്കുന്നവര്‍ക്ക്‌ ഒരു വിശ്രമവു 
മുണ്ടായിരിക്കില്ല.” 
യഹോവ പറയുന്നു, “വാളേ, ബാബി 
ലോണ്‍വാസികളെ വധിക്കുക. വാളേ, രാജാ 
വിന്‍െറ ഉദ്യോഗസ്ഥന്മാരെയും ബാബിലോ 
ണിലെ ജ്ഞാനികളെയും വധിക്കുക. 
36വാളേ, ബാബിലോണിലെ പുരോഹിതരെ 
വധിക്കുക. ആ പുരോഹിതര്‍ ഭോഷന്മാരെപ്പോ 
ലെയായിരിക്കും. വാളേ, ബാബിലോണിലെ 
ഭടന്മാരെ വധിക്കുക. ആ ഭടന്മാര്‍ ഭയം നിറഞ്ഞ 
വരാകുന്നു. 

37വാളേ, ബാബിലോണിലെ കുതിരകളെ 
കൊല്ലുകയും തേരുകള്‍ തകര്‍ക്കുകയും ചെ 
യ്യുക. അന്യരാജ്യങ്ങളില്‍ നിന്നുള്ള വാടകപ്പോ 






























































യിരെമ്യാവ്‌ 50:38-51:11 


രാളികളെ കൊല്ലുക. അവര്‍ സ്ത്രീകളെപ്പോ 
ലെ ഭയപ്പെടും. വാളേ, ബാബിലോണിലെ 
നിധികളെ നശിപ്പിക്കുക. ആ നിധികള്‍ എടു 
ക്കപ്പെടും. 

38വാളേ, ബാബിലോണിലെ ജലാശയങ്ങളെ 
ആക്രമിക്കുക. ആ ജലാശയങ്ങള്‍ വറ്റിവരളും. 
ബാബിലോണിന്‌ നിരവധി വിഗ്രഹങ്ങളുണ്ട്‌. 
ബാബിലോണുകാര്‍ ഭോഷന്മാരെന്നാണ്‌ ആ 
വിഗ്രഹങ്ങള്‍ കാണിക്കുന്നത്‌. അതിനാല്‍ അവ 
ര്‍ക്കു ദോഷങ്ങള്‍ സംഭവിക്കും. 

39ബാബിലോണില്‍ ഇനിയൊരിക്കലും ജനം 
നിറയുകയില്ല. കാട്ടുനായ്ക്കളും ഒട്ടകപ്പക്ഷി 
കളും മറ്റു മരുജീവികളും അവിടെ വസിക്കും. 
പക്ഷേ ഒറ്റ മനുഷ്യനും അവിടെയിനിയും വസി 
ക്കയില്ല. 34സൊദോമിനെയും ഗൊമോരയെയും 
അതിനു ചുറ്റുമുള്ളപട്ടണങ്ങളെയും മുഴുവന്‍ 
ദൈവം തകര്‍ത്തു. ആ പട്ടണങ്ങളിലിപ്പോള്‍ 
ആരും ജീവിക്കുന്നില്ല. അതേപോലെ ബാബി 
ലോണിലും ആരും ജീവിക്കയില്ല. ഇനിയാരും 
ഒരിക്കലും അവിടെ താമസിക്കാന്‍ പോകയു 
മില്ല. 

ഇതാ, ചിലര്‍ വടക്കുനിന്നും വരുന്നു. ശക്ത 
മായൊരു രാഷ്ട്രത്തില്‍ നിന്നാണവരുടെ വരവ്‌. 
ലോകത്തിന്‍െറ നാനാഭാഗത്തുനിന്നും നിര 
വധി രാജാക്കന്മാര്‍ ഒരുമിച്ചു വരുന്നു. 

42അവരുടെ സൈന്യത്തിനു വില്ലുകളും കുന്ത 
ങ്ങളുമുണ്ട്‌. ഭടന്മാര്‍ ക്രൂരന്മാരാകുന്നു. അവര്‍ക്കു 
കരുണയില്ല. ഭടന്മാര്‍ കുതിരപ്പുറത്തു കയറി 
വരുന്നു, അതിന്‍െറ ശബ്ദം കടലിരമ്പുന്നതു 
പോലെ ഉച്ചത്തിലും. അവര്‍ യൂദ്ധസന്നദ്ധ 
രായി സ്വന്തംസ്ഥാനങ്ങളില്‍ നില്‍ക്കുന്നു. 
ബാബിലോണ്‍നഗരമേ, അവര്‍ നിന്നെ ആക്ര 
മിക്കാ൯ തയ്യാറായി നില്‍ക്കുന്നു. 

4ബാബിലോണ്‍രാജാവ്‌ ആ സൈന്യങ്ങളെ 
പ്പറ്റി കേട്ടു. അയാള്‍ വല്ലാതെ പരിഭ്ൂമിച്ചു. 
കൈകള്‍ അനക്കാന്‍ കഴിയാത്ത തരത്തില്‍ 
അവന്‍ ഭയന്നു. അയാളുടെ വയറിനെ ഇറ്റു 
നോവനുഭവിക്കുന്നവളെപ്പോലെ ഭയം മുറിപ്പെ 
ടുത്തി.” 

“യഹോവ പറയുന്നു, “ചിലപ്പോള്‍ ഒരു 
സിംഹം യോര്‍ദ്ദാ൯നദിക്കരയിലെ പൊന്തക്കാ 
ട്ടില്‍നിന്നും വന്നേക്കാം. ആ സിംഹം ജനങ്ങള്‍ 
മൃഗങ്ങളെ മേയ്ക്കുന്ന വയലിലേക്കു ചെല്ലു 
കയും ആ മൃഗങ്ങള്‍ ഓടിപ്പോവുകയും ചെയ്‌ 
തേക്കാം. ഞാന്‍ ആ സിംഹത്തെപ്പോലെയായി 
രിക്കും. ബാബിലോണിനെ ഞാനതിനന്‍െറ ദേശ 
ത്തുനിന്നും ഓടിക്കും. ഇതിനായി ഞാനാരെ 
തെരഞ്ഞെടുക്കണം? എന്നെപ്പോലെ ആരുമില്ല. 
എന്നെ വെല്ലുവിളിക്കാനും ആര്‍ക്കുമാവില്ല. 
അതിനാല്‍ ഞാനിതു ചെയ്യും. എന്നെ ഓടി 
ക്കാന്‍ ഒരിടയനും വരികയില്ല. ബാബിലോണ്‍ 
കാരെ ഞാന്‍ ഒഓടിച്ചുവിടും.” 

4്ബാബിലോണിനോടു ചെയ്യാന്‍ യഹോവ 
എന്താസൂത്രണം ചെയ്തിരിക്കുന്നുവെന്നു 
ശ്രദ്ധിക്കുക. ബാബിലോണുകാരോട്‌ യഹോവ 
എന്തു ചെയ്യാനാണു നിശ്ചയിച്ചിരിക്കുന്ന 
തെന്നു കാണുക. ബാബിലോണിനന്‍െറ ആട്ടിന്‍ 
പറ്റത്തിന്‍െറ കിടാവുകളെ ശത്രു വലിച്ചി ഴചു 






































776 


ലുമുള്ളവര്‍ ബാബിലോണിനന്‍െറ വിനാശത്തെ 
പ്പറ്റി കേള്‍ക്കും. 
യഹോവ പറയുന്നു, “ഞാനൊരു ശക്ത 

൭ മായ കാറ്റടിപ്പിക്കു. ബാബിലോണിനും 
“ലെബ്കെമ്മായി'യിലെ നേതാക്കള്‍ക്കുമെ 
തിരെ ഞാന്‍ അതടിപ്പിക്കും. 

ബാബിലോണിനെ പാറ്റിക്കൊഴിക്കാ൯ 
ഞാന്‍ ആളുകളെ അയയ്ക്കും. അവര്‍ ബാബി 
ലോണിനെ തരംതിരിക്കും. അവര്‍ ബാബിലോ 
ണില്‍നിന്ന്‌ സര്‍വ്വതും കൊണ്ടുപോകും. സൈ 
നയങ്ങള്‍ നഗരത്തെ വലയം ചെയ്യുകയും തുട 
ര്‍ന്ന്‌ വന്‍ വിനാശമുണ്ടാവുകയും ചെയ്യും. 

ബാബിലോണ്‍ ഭടന്മാര്‍ തങ്ങളുടെ വില്ലു 
കളോ അമ്പുകളോ ഉപയോഗിക്കില്ല. ആ ഭട 
ന്മാര്‍ തങ്ങളുടെ ആയുധങ്ങള്‍ ധരിക്കുകപോ 
ലൂമില്പ. ബാബിലോണിലെ യുവാക്കളെ 
ചൊല്ലി വ്യസനിക്കരുത്‌. അവളുടെ സൈന്യ 
ത്തെ പൂര്‍ണ്ണമായും നശിപ്പിക്കുക. 

“ബാബിലോണ്‍ ഭടന്മാര്‍ കല്‍ദയദേശത്തു 
കൊല്ലപ്പെടും. ബാബിലോണിലെ തെരുവു 
കളില്‍ അവര്‍ക്ക്‌ മാരകമായി മുറിവേല്‍ക്കും.” 

സര്‍വ്വശക്തനായ യഹോവ യിസ്ധ്രായേലി 
നെയും യെഹൂദയെയും ഒരു വിധവയെ 
പ്പോലെ ഏകയായി വിടുകയില്ല. ദൈവം അവ 
രെ കൈവിടുകയില്ല. ഇല്ല! അവര്‍, യിനസ്ധ്രാ 
യേലിനന്‍െറെ വിശുദ്ധനെ വിട്ടുപോകുന്നതിനന്‍െറ 
അപരാധമുള്ളവരാകുന്നു. അവര്‍ അവനെ 
വിട്ടു, പക്ഷേ, അവന്‍ അവരെ കൈവിട്ടില്ല. 
ബോബിലോണില്‍നിന്നും ഓടിപ്പോവുക. 
നിങ്ങളുടെ ജീവിതം രക്ഷിക്കാന്‍ ഓടിപ്പോ 
വുക! ബാബിലോണിനന്‍െറ പാപങ്ങളാല്‍ വധി 
ക്കപ്പെടാന്‍ നിന്നുകൊടുക്കരുത്‌! ബാബിലോ 
ണുകാരുടെ ദുഷ്പ്രവൃത്തികള്‍ക്ക്‌ യഹോവ 
അവരെ ശിക്ഷിക്കുന്ന സമയമായിരിക്കുന്നു. 
അര്‍ഹിക്കുന്ന ശിക്ഷ ബാബിലോണിനു കിട്ടും. 

"യഹോവയുടെ കൈയിലെ സ്വണ്ണക്കോ 
പോലെയായിരുന്നു ബാബിലോണ്‍. മുഴുവന്‍ 
ലോകത്തെയും ബാബിലോണ്‍ കുടിയന്മാ 
രാക്കി. രാഷ്ട്രങ്ങള്‍ ബാബിലോണിനന്‍െറ 
വീഞ്ഞു കുടിച്ച്‌ ഉന്മാദികളെപ്പോലെ പെരു 
മാറി. 

“എന്നാല്‍ ബാബിലോണ്‍ പെട്ടെന്നു വീണു 
ടയും. അവള്‍ക്കായി വിലപിക്കുക! അവളുടെ 
വേദനയ്ക്കു മരുന്നുകൊണ്ടുവരിക! അവള്‍ 
സുഖപ്പെട്ടേക്കാം! 

നമ്മള്‍ ബാബിലോണിനെ സുഖപ്പെടു 
ത്താന്‍ ശ്രമിച്ചു. പക്ഷേ അവളെ സുഖപ്പെടു 
ത്താനാവില്ല. അതിനാല്‍ നമുക്കവളെ കൈ 
യൊഴിയാം, നമുക്ക്‌ നമ്മുടെ രാജ്യത്തേക്ക്‌ 
പോകാം. സ്വര്‍ഗ്ഗസ്ഥനായ ദൈവം ബാബി 
ലോണിനന്‍െറ ശിക്ഷ നിശ്ചയിക്കും. ബാബിലോ 
ണിന്‌ എന്തു സംഭവിക്കുമെന്ന്‌ അവന്‍ നിശ്ച 
യിക്കും. 

10യഹോവ നമ്മോടു പ്രതികാരം ചെയ്തി 
രിക്കുന്നു. വരൂ, നമുക്കു സീയോനില്‍ അതേപ്പറ്റി 
പറയാം. നമ്മുടെ ദൈവമാകുന്ന യഹോവ 
ചെയ്തിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി നമുക്കു 
പറയാം. 






































കൊണ്ടുപോകുമെന്നു ഞാന്‍ പ്രതിജ്ഞ ചെയ്യു 
ന്നു. തങ്ങള്‍ ചെയ്തപ്രവൃത്തികള്‍ മൂലം 
ബാബിലോണ്‍ ശൂന്യമായ പുല്‍മേടാവുകയും 
ചെയ്യും. 

4 ബാബിലോണ്‍ വീഴും, ആ വീഴ്ച ഭൂമിയെ 
വിറപ്പിക്കുകയും ചെയ്യും. സകലരാഷ്ട്രങ്ങളി 


1അമ്പുകള്‍ക്കു മൂര്‍ച്ചകൂട്ടുക! പരിചകളെടു 
ക്കുക! മേദ്യയിലെ രാജാക്കന്മാരെ യഹോവ 
ഇളക്കി. ബാബിലോണിനെ നശിപ്പിക്കുന്നതി 
നാണ്‌ അവന്‍ അവരെ ഇളക്കിയിരുന്നത്‌. 
ബാബിലോണ്‍ജനതയ്ക്ക്‌ അവരര്‍ഹിക്കുന്ന 
ശിക്ഷ യഹോവ നല്‍കും. ബാബിലോണില്‍ 


777 


നിന്നുള്ള സൈന്യം യെരുശലേമില്‍ യഹോവ 
യുടെ ആലയം നശിപ്പിച്ചു. അതിനാല്‍ 
യഹോവ അവര്‍ക്കു കിട്ടേണ്ട ശിക്ഷ നല്‍കും. 
12ബാബിലോണിനന്‍െറ മതിലിനു നേര്‍ക്ക്‌ ഒരു 
കൊടി ഉയര്‍ത്തുക. കൂടുതല്‍ കാവല്‍ക്കാരെ 
കൊണ്ടുവരിക. പാറാവുകാരെ യഥാസ്ഥാ 
നത്തു നിര്‍ത്തുക. ഒരു രഹസ്യആക്രമണത്തി 
നൊരുങ്ങുക. യഹോവ താന്‍ ആസൂത്രണം 
ചെയ്തപോലെ പ്രവര്‍ത്തിക്കും. ബാബിലോ 
ണ്‍ജനതയ്ക്കെതിരെ താന്‍ ചെയ്യുമെന്നു പറ 
ഞ്ഞിട്ടുള്ളത്‌ അവന്‍ പ്രവര്‍ത്തിക്കും. 
13ബാബിലോണേ, നീ വെള്ളത്തിനു വളരെ 
യടുത്തു വസിക്കുന്നു. നിനക്കു വളരെ നിധി 
സമ്പത്തുണ്ട്‌. പക്ഷേ ഒരു രാഷ്ട്രമെന്ന നില 
യിലുള്ള നിന്‍െറ അന്ത്യം വന്നിരിക്കുന്നു. നീ 
നശിക്കപ്പെടാനുള്ള സമയമായിരിക്കുന്നു. 
4സര്‍വൃശക്തനായ യഹോവ തന്‍റ നാമ 
ത്തില്‍ ഈ വാഗ്ദാനം ചെയ്തു: “ബാബിലോ 
ണേ, നിന്നെ ഞാന്‍ നിരവധി ശത്രുഭടന്മാരെ 
ക്കൊണ്ടു നിറയ്ക്കും. അവര്‍ ഒരു സംഘംവെട്ടു 
ക്കിളികളെപ്പോലെയായിരിക്കും. അവര്‍ നിന 
ക്കെതിരെ യുദ്ധം ജയിക്കും. പിന്നെ അവര്‍ 
നിന്‍െറമേല്‍ നിന്ന്‌ വിജയാരവം മുഴക്കും.” 
15യഹോവ തന്‍െറ മഹാശക്തിയുപയോഗി 
ക്കുകയും ഈ ഭൂമിയെ സൃഷ്ടിക്കുകയും 
ചെയ്തു. അവന്‍ തന്‍െറ ജ്ഞാനത്തെ ഈ 
ലോകസൃഷ്ടിക്കായി ഉപയോഗിച്ചു. തന്‍െറ 
ധാരണാശക്തിയെ അവന്‍ ആകാശത്തെവിതാ 
നിക്കാനുപയോഗിച്ചു. 
16അവന്‍ ഇടിമുഴക്കുമ്പോള്‍ ആകാശത്തിലെ 
ജലം അലറുന്നു. ഭൂമിയെ പൊതിഞ്ഞ്‌ അവന്‍ 
മേഘങ്ങളെ അയച്ചു. മഴയോടൊപ്പം അവന്‍ 
മിന്നലിനെ അയയ്ക്കുന്നു. തന്‍െറ കലവറക 
ളില്‍നിന്നുമവന്‍ കാറ്റിനെ കൊണ്ടുവരുന്നു. 
17എന്നാല്‍ മനുഷ്യരത്രമാത്രം ഭോഷന്മാരാ 
കുന്നു. ദൈവം ചെയ്തിരിക്കുന്നതെന്തെന്ന്‌ 
അവര്‍ക്കു മനസ്സിലാകുന്നില്ല. ശില്പികള്‍ വ്യാജ 
ദൈവങ്ങളുടെ പ്രതിമകളുണ്ടാക്കുന്നു. ആ പ്രതി 
മകള്‍ വെറും വ്യാജദൈവങ്ങള്‍ മാത്രം. ആ 
ശില്പി എത്ര ഭോഷനെന്ന്‌ അതു തെളിയിക്കുന്നു. 
ആ പ്രതിമകള്‍ക്കു ജീവനില്ല. 
18ആ വിഗ്രഹങ്ങള്‍ വിലകെട്ടവ. മനുഷ്യരു 
ണ്ടാക്കിയ ആ വിഗ്രഹങ്ങള്‍ വെറും വിഭ്രമം 
മാത്രം. അവരുടെ ന്യായവിധിദിനം വരും. ആ 
വിഗ്രഹങ്ങള്‍ നശിപ്പിക്കപ്പെടുകയും ചെയ്യും. 
19എന്നാല്‍ യാക്കോബിന്‍റെ ഓഹരിയായ 
വന്‍ ആ വിലകെട്ട പ്രതിമകളെപ്പോലെയല്ല. 
മനുഷ്യര്‍ ദൈവത്തെ സതടികുന്ന പ ദൈവം 
തന്‍െറ ജനത്തെ സൃഷ്ടിച്ചു. ദൈവം എല്ലാം 
സൃഷ്ടിച്ചു. അവന്‍െറ നാമം സര്‍വ്വശക്തനായ 
യഹോവ എന്നാകുന്നു. 


























20യഹോവ പറയുന്നു, “ബാബിലോണേ, നീ 
എന്‍െറ ചുറ്റികയാകുന്നു. രാഷ്ട്രങ്ങളെ അടി 
ക്കാന്‍ ഞാന്‍ നിന്നെ ഉപയോഗിച്ചു. രാജധാനി 
കളെ തകര്‍ക്കാന്‍ ഞാന്‍ നിന്നെ ഉപയോഗിച്ചു. 

കുതിരയേയും കുതിരക്കാരനെയും ഇടി 
ക്കാന്‍ ഞാന്‍ നിന്നെ ഉപയോഗിച്ചു. തേരിനെ 
യും തേരാളിയെയും അടിച്ചുടയ്ക്കാന്‍ ഞാന്‍ 
നിന്നെ ഉപയോഗിച്ചു. 

പുരുഷന്മാരെയും സ്ത്രീകളെയും അടിച്ചു 
ടയ്ക്കാന്‍ ഞാന്‍ നിന്നെ ഉപയോഗിച്ചു. വൃദ്ധ 
ന്മാരെയും യുവാക്കളെയും അടിച്ചുടയ്ക്കാന്‍ 
ഞാന്‍ നിന്നെ ഉപയോഗിച്ചു. യുവാക്കന്മാ 


യിരെമ്യാവ്‌ 51:12-32 


രെയും യുവതികളെയും അടിച്ചുടയ്ക്കാന്‍ 
ഞാന്‍ നിന്നെ ഉപയോഗിച്ചു. 

മ്ഇടയന്മാരെയും ആട്ടി൯പറ്റത്തെയും അടി 
ച്ചുടയ്ക്കാന്‍ ഞാന്‍ നിന്നെ ഉപയോഗിച്ചു. 
കൃഷിക്കാരെയും പശുക്കളെയും അടിച്ചുട 
യ്ക്കാന്‍ ഞാന്‍ നിന്നെ ഉപയോഗിച്ചു. ഭരണാ 
ധിപന്മാരെയും ഉദ്യോഗസ്ഥന്മാരെയും അടിച്ചു 
ടയ്ക്കാന്‍ ഞാന്‍ നിന്നെ ഉപയോഗിച്ചു. 

4്പക്ഷേ, ബാബിലോണിന്‌ ഞാന്‍ പകരം 
തരും. അവര്‍ സീയോനിനോടു ചെയ്ത തിന്മക 
ള്‍ക്ക്‌ സകല ബാബിലോണുകാരെയും ഞാന്‍ 
ശിക്ഷിക്കും. യെഹൂദാ, നിന്‍െറ മുമ്പില്‍വച്ച്‌ 
ഞാനവരെ ശിക്ഷിക്കും.” യഹോവ പറഞ്ഞതാ 
ണ്‌ ഈ കാര്യങ്ങള്‍. 
2ട്യഹോവ പറയുന്നു, “ബാബിലോണേ, നീ 
വിനാശകപര്‍വ്വതമാകുന്നു. ഞാ൯ നിനക്കെതി 
രൂമാണ്‌. ബാബിലോണേ, നീ രാജ്യത്തെ മുഴു 
വന്‍ നശിപ്പിച്ചു. ഞാന്‍ നിനക്കെതിരുമാണ്‌, 
നിനക്കെതിരെ ഞാനെന്‍റെ കൈനിവര്‍ക്കും. 
കൊടുമുടികളില്‍നിന്ന്‌ നിന്നെ ഞാനുരുട്ടി 
യിടും. നിന്നെ ഞാന്‍ കത്തിയെരിഞ്ഞ പര്‍വ്വത 
മാക്കും. 

കെട്ടിടത്തിന്‍െറ അടിത്തറയ്ക്കായി ആരും 
ബാബിലോണില്‍നിന്ന്‌ ഒരു കല്ലു പോലും 
എടുക്കയില്ല. മൂലക്കല്ലിനു പറ്റിയ വലിയ കല്ലു 
കളൊന്നും ജനം കാണുകയില്ല. എന്തെന്നാല്‍ 
നിന്‍െറ നഗരം എന്നേക്കും തകര്‍ന്ന പാറകളുടെ 
ഒരു കൂമ്പാരം മാത്രമായിരിക്കും.” യഹോവ പറ 
ഞ്ഞതാണ്‌ ഈ കാര്യങ്ങള്‍. 

27“ദേശത്ത്‌ യുദ്ധപതാക ഉയര്‍ത്തുക. സകല 
രാഷ്ട്രങ്ങളിലും കാഹളം മുഴക്കുക. രാഷ്ട്ര 
ങ്ങളെ ബാബിലോണിനെതിരെ യുദ്ധത്തിനൊ 
രുക്കുക! അറാറാത്ത്‌, മിന്നി, അസ്കെനാസു 
രാജ്യങ്ങളെ ബാബിലോണിനോടു യുദ്ധം 
ചെയ്യാന്‍ വിളിക്കുക. അവള്‍ക്കെതിരെ പട 
നയിക്കാന്‍ ഒരു സേനാനായകനെ തെരഞ്ഞെ 
ടുക്കുക. വെട്ടുക്കിളിക്കൂട്ടത്തെപ്പോലെ നിരവധി 
കുതിരകളെ അയയ്ക്കുക. 

28രാഷ്ട്രങ്ങളെ അവള്‍ക്കെതിരെ യുദ്ധത്തി 
നൊരുക്കുക. മേദ്യയിലെ രാജാക്കന്മാരെ തയ്യാ 
റാക്കുക. അവരുടെ ഭരണാധിപന്മാരെയും 
പ്രധാന ഉദ്യോഗസ്ഥന്മാരെയും മുഴുവന്‍ തയ്യാ 
റാക്കുക. അവര്‍ ഭരിക്കുന്ന സകല രാജ്യങ്ങളെ 
യും ബാബിലോണിനെതിരെ യുദ്ധത്തിനാ 
യൊരുക്കുക. 

2ദേശം വേദനയാല്‍ എന്നപോലെ വിറച്ചു 
തുള്ളും. യഹോവ ബാബിലോണിനോടു 
ചെയ്യാനുദ്ദേശിച്ചത്‌ ചെയ്യുമ്പോള്‍ അവ വിറ 
യ്ക്കും. ബാബിലോണിനെ ഒരു ശൂന്യമരുഭൂമി 
യാക്കുകയായിരുന്നു യഹോവയുടെ പദ്ധതി. 
ആരും അവിടെ വസിക്കുകയില്ല. 

30ബാബിലോണിന്‍െറ ഭടന്മാര്‍ പോരാടുമവ 
സാനിപ്പിച്ചു. അവര്‍ തങ്ങളുടെ കോട്ടകളില്‍ 
തങ്ങുന്നു. അവരുടെ ശക്തി പോയിരിക്കുന്നു. 
അവര്‍ പരിഭ്രമിച്ച സ്ത്രീകളെ പോലെയായി 
രിക്കുന്നു, ബാബിലോണിലെ വീടുകള്‍ കത്തു 
കയാണ്‌. അവളുടെ കവാടങ്ങളുടെ സാക്ഷകള്‍ 
ഒടിഞ്ഞിരിക്കുന്നു. 

31ഒരു ദൂതന്‍ മറ്റൊരുവനു പിന്നാലെ. ദൂതന്‍ 
ദൂതനെ പിന്തുടരുന്നു. അവര്‍ ബാബിലോ 
ണിലെ രാജാവിനോടു അവന്‍െറ മൂഴുവന്‍ 
നഗരവും കീഴടക്കപ്പെട്ടുവെന്ന്‌ പ്രഖ്യാപിക്കും. 

ദാകടത്തുകടവുകള്‍ ന 
ചതുപ്പുനിലങ്ങള്‍ക്കു തീ പിടിച്ചിരിക്കുന്നു. 


























യിരെമ്യാവ്‌ 51:33-55 


ബാബിലോണിനന്‍െറ ഭടന്മാര്‍ മുഴുവന്‍ ഭയന്നി 
രിക്കുന്നു.” 

33സര്‍വൃശക്തനായ യഹോവ, യിസ്രായേല്‍ 
ജനതയുടെ ദൈവം പറയുന്നു: “ബാബിലോണ്‍ 
ഒരു മെതിക്കളം പോലെ. വിളവെടുപ്പുകാലത്ത്‌ 
ധാന്യവും പതിരും വേര്‍തിരിക്കാന്‍ അവിടെ 
ജനം കറ്റയടിക്കുന്നു, ബാബിലോണിനെ അടി 
ക്കാനുള്ള സമയം അടുത്തിരിക്കുകയും 
ചെയുന്നു.” 

34സീയോന്‍ജനത പറയും, “ബാബിലോണ്‍ 
രാജാവായ നെബുഖദ്നേസ്സര്‍ നമ്മെ മുമ്പു 
തകര്‍ത്തു. മുമ്പ്‌ നെബൂഖദ്നേസ്റ്റര്‍ നമ്മെ മുറി 
വേല്ലിച്ചു. പണ്ട്‌ അവന്‍ നമ്മുടെ ആളുകളെ 
കൊണ്ടുപോയി. നമ്മള്‍ ഒരു ശൂന്യഭരണിപോ 
ലെയായിത്തീര്‍ന്നു. നമുക്കുണ്ടായിരുന്ന നല്ല 
തെല്ലാം അവന്‍ കൊണ്ടുപോയി. വയറു നിറ 
യുംവരെ എല്ലാം തിന്നുന്ന ഒരു രാക്ഷസരൂപി 
യെപ്പോലെയായിരിക്കുന്നു അവന്‍. അവന്‍ 
നമുക്കുള്ള നല്ലതെല്ലാം എടുക്കുകയും നമ്മെ 
എറിഞ്ഞുകളയുകയും ചെയ്തു. 

നമ്മെ മുറിവേല്ലിക്കാന്‍ ബാബിലോണ്‍ 
ഭീകരകൃത്യങ്ങള്‍ ചെയ്തു. ഇപ്പോളതെല്ലാം 
ബാബിലോണിന്‌ സംഭവിക്കട്ടെ എന്നു ഞാനാ 
ശിക്കുന്നു.” സീയോനില്‍ വസിക്കുന്നവരാണ്‌ 
അക്കാര്യങ്ങള്‍ പറഞ്ഞത്‌: “ബാബിലോണുകാര്‍ 
നമ്മുടെ ആളുകളെ കൊന്നതിനന്‍െറ അപരാധ 
മുള്ളവരാണ്‌. ഇപ്പോഴവര്‍ സ്വന്തം പ്രവൃത്തിക്ക്‌ 
ശിക്ഷിക്കപ്പെടുകയാണ്‌.” യെരൂശലേംനഗരം 
ഇക്കാര്യങ്ങള്‍ പറയും. 

36അതിനാല്‍ യഹോവ പറയുന്നു: “യെഹൂദാ, 
നിന്നെ ഞാന്‍ പ്രതിരോധിക്കും. ബാബിലോണ്‍ 
ശിക്ഷിക്കപ്പെട്ടെന്നു ഞാന്‍ ഉറപ്പു വരുത്തും. 
ബാബിലോണിനന്‍െറ കടലിനെ ഞാന്‍ വറ്റിക്കു 
കയും ഉറവകളെ വരണ്ടതാക്കുകയും ചെയ്യും. 

37ബാബിലോണ്‍ കെട്ടിടാവശിഷ്ടങ്ങളുടെ 
ഒരു കൂമ്പാരമായിത്തീരും. ബാബിലോണ്‍ കാട്ടു 
നായ്ക്കളുടെ ആവാസ സ്ഥാനമാകും. ജനങ്ങള്‍ 
ആ കല്‍ക്കൂമ്പാരത്തെ നോക്കി അന്തംവിടും. 
ബാബിലോണിനെപ്പറ്റി ചിന്തിക്കുമ്പോള്‍ തല 
കുലുക്കും. ബാബിലോണ്‍ ജനരഹിതമായ ഒരിട 
മായിത്തീരും. 

38“ബാബിലോണ്ടുകാര്‍ ഗര്‍ജ്ജിക്കുന്ന സിംഹ 
ക്കുട്ടികള്‍. സിംഹക്കുട്ടികളെപ്പോലെ അവ മുര 
മുന്നു. 

39അവര്‍ ശക്തരായ സിംഹങ്ങളെപോലെ 
പെരുമാറുന്നു. അവര്‍ക്കു ഞാനൊരു വിരുന്നു 
നല്‍കും. അവരെ ഞാന്‍ കുടിപ്പിച്ചു മത്തരാക്കും. 
അവര്‍ ചിരിച്ചുല്ലസിക്കും. പിന്നെ അവര്‍ 
എന്നെന്നേക്കുമായി ഉറങ്ങും. ഒരിക്കലും അവര്‍ 
ഉണരുകയില്ല.” യഹോവ പറഞ്ഞതാണിക്കാര്യ 
ങ്ങള്‍. 

4“ബാബിലോണ്‍ കൊല്ലപ്പെടാന്‍ കാത്തു 
നില്‍ക്കുന്ന കുഞ്ഞാടുകളെയും ആണാടുകളെ 
യും കോലാടുകളെയും പോലെയാണ്‌. അവരെ 
ഞാന്‍ അറവു ശാലയിലേക്കു നയിക്കും. 

41“ശേശക്‌” തോല്ലിക്കപ്പെടും. ഭൂമിയിലെ ഏറ്റ 
വും മികച്ചതും അഹങ്കരിക്കുന്നതുമായ രാജ്യം 
പ്രവാസികളാക്കപ്പെടും. അന്യരാഷ്ട്രക്കാര്‍ ബാ 
ബിലോണിനെ നോക്കുകയും കാണുന്ന കാഴ്ച 
അവരെ ഭീതരാക്കുകയും ചെയ്യും. 

സമുദ്രം ബാബിലോണിനുമേല്‍ കയറും. 
അതിന്‍െറ അലറുന്ന തിരകള്‍ അവളെ മൂടും. 

4ബാബിലോണിനന്‍െറ നഗരങ്ങള്‍ നശിപ്പി 
ക്കപ്പെടുകയും ശുന്യമാക്കപ്പെടുകയും ചെയ്യും. 






































778 


ബാബിലോണ്‍ വരണ്ട മരുഭൂമിയായിത്തീരും. 
ആരും വസിക്കാത്ത ഒരു ദേശമായിത്തീരും അത്‌. 
മനുഷ്യര്‍ ബാബിലോണിലൂടെ സഞ്ചരിക്കുക 
പോലുമില്ല. 

44്വ്യാജദൈവമാകുന്ന ബാലിനെ ബാബി 
ലോണില്‍ ഞാന്‍ ശിക്ഷിക്കും. അവന്‍ വിഴു 
ങ്ങിയ മനുഷ്യരെ ഞാന്‍ ഛര്‍ദ്ദിപ്പിക്കും. ബാബി 
ലോണിനന്‍െറ ചുറ്റുമതില്‍ വീഴും. അന്യരാഷ്ട്ര 
ങ്ങള്‍ ബാബിലോണിലേക്കുള്ള വരവു നിര്‍ 
ത്തും. 

4എനന്‍െറെ ജനമേ, ബാബിലോണ്‍നഗരത്തില്‍ 
നിന്നു പുറത്തു കടക്കുക. നിങ്ങളുടെ ജീവന്‍ 
രക്ഷിക്കാന്‍ ഓടുക. യഹോവയുടെ മഹാകോ 
പത്തില്‍നിന്നും ഓടിപ്പോവുക. 

4എനന്‍െറ ജനമേ, ഭയപ്പെടരുത്‌. കിംവദന്തി 
കള്‍ പരനേക്കും, പക്ഷേ ഭയപ്പെടരുത്‌. ഈ 
വര്‍ഷം ഒരു കിംവദന്തി വരുന്നു. അടുത്ത വര്‍ഷം 
വേറൊന്ന്‌. രാജ്യത്ത്‌ ഭീകരയുദ്ധം നടക്കുന്നെന്ന്‌ 
വാര്‍ത്തയുണ്ടായേക്കാം. ഭരണാധിപന്മാര്‍ മറ്റു 
ഭരണാധിപന്മാര്‍ക്കെതിരെ പോരാടുന്നുവെന്നു 
വാര്‍ത്തയുണ്ടായേക്കാം. 

ബാബിലോണിലെ വ്യാജദൈവങ്ങളെ 
ഞാന്‍ ശിക്ഷിക്കുന്ന കാലം തീര്‍ച്ചയായും വരും. 
മുഴുവന്‍ ബാബിലോണ്‍ദേശവും അപമാനിത 
മാകും. ആ നഗരത്തിലെ തെരുവുകളില്‍ നിര 
വധി ശവങ്ങള്‍ കിടക്കും. 

സ്വര്‍ഗ്ഗവും ഭൂമിയും അതിലുള്ള സകലതും 
ബാബിലോണിനെച്ലറ്റി ആഹ്ലാദത്തോടെ ആര്‍ 
ത്തുവിളിക്കും. വടക്കു നിന്നുമൊരു സൈന്യം 
വന്ന്‌ ബാബിലോണിനെതിരെ യുദ്ധം ചെയ്ത 
തിനാലാണവര്‍ ആക്രോശിക്കുന്നത്‌.” യഹോവ 
യാണ്‌ ഇക്കാര്യങ്ങള്‍ പറഞ്ഞത്‌. 

49“യിസ്രായേല്‍ജനതയെ ബാബിലോണ്‍ 
വധിച്ചു. ഭൂമിയിലെ എല്ലാ സ്ഥലത്തുനിന്നുമു 
ളളവരെ ബാബിലോണ്‍ കൊന്നു. അതിനാല്‍ 
ബാബിലോണ്‍ വീഴണം! 

നിങ്ങള്‍ വാളുകളില്‍നിന്നും രക്ഷപെട്ടു. 
നിങ്ങള്‍ തിടുക്കത്തില്‍ ബാബിലോണ്‍ വിടണം. 
കാത്തു നില്‍ക്കരുത്‌! നിങ്ങളൊരു വിദൂരദേശ 
ത്താണ്‌. പക്ഷേ നിങ്ങളെവിടെയായാലും 
യഹോവയെ ഓര്‍മ്മിക്കുക. യെരൂശലേമിനെ 
യും ഓര്‍മ്മിക്കുക. 

















ഞങ്ങള്‍ യെഹൂദക്കാര്‍ ലജ്ജിതര്‍. യഹോവ 
യുടെ ആലയത്തിലെ വിശുദ്ധസ്ഥലങ്ങളിലേ 
ക്കു വിദേശികള്‍ കടന്നിരിക്കുന്നതിനാല്‍ 
ഞങ്ങള്‍ അപമാനിതരായിരിക്കുന്നു.” 

5 യഹോവ പറയുന്നു, “ബാബിലോണിലെ 
വിഗ്രഹങ്ങളെ ഞാന്‍ ശിക്ഷിക്കുന്ന കാലം വരു 
ന്നു. അപ്പോള്‍ രാജ്യത്തെമ്പാടും മുറിവേറ്റവര്‍ 
കരയും. 

5ബാബിലോണ്‍ ആകാശംമുട്ടെ വളര്‍ന്നേ 
ക്കാം. അവള്‍ തന്‍െറ കോട്ടകള്‍ ശക്തമാക്കിയേ 
ക്കാം. പക്ഷേ ആ നഗരത്തിനെതിരെ പോരാ 
ടാന്‍ ഞാന്‍ ആളുകളെ അയയ്ക്കും. അവര്‍ 
അവളെ നശിപ്പിക്കുകയും ചെയ്യും.” യഹോവ 
യാണിക്കാര്യങ്ങള്‍ പറഞ്ഞത്‌. 

5ബാബിലോണില്‍ മനുഷ്യര്‍ നിലവിളിക്കു 
ന്നതു നമുക്കു കേള്‍ക്കാം. ബാബിലോണ്‍ദേശ 
ത്തു ജനങ്ങള്‍ സാധനങ്ങള്‍ തകര്‍ക്കുന്ന ശബ്ദം 
നമ്മള്‍ കേള്‍ക്കുന്നു. 

ട്യഹോവ വൈകാതെ ബാബിലോണിനെ 
തകര്‍ക്കും. ആ നഗരത്തിലെ വലിയ ശബ്ദങ്ങള്‍ 
അവന്‍ തടയും. ശത്രുക്കള്‍ സമുദ്രത്തെപ്പോലെ 











779 


അലറിക്കൊണ്ടു വരും. ചുറ്റുമുള്ള ജനങ്ങളെല്ലാം 
ആ അലര്‍ച്ച കേള്‍ക്കും. 

സൈന്യം വന്ന്‌ ബാബിലോണിനെ നശി 
പ്പിക്കും. ബാബിലോണിനന്‍െറ ഭടന്മാര്‍ പിടിക്ക 
പ്പെടും. അവരുടെ വില്പുകള്‍ ഒടിക്കപ്പെടും. 
എന്തുകൊണ്ടെന്നാല്‍, യഹോവ മനുഷ്യരെ 
അവരുടെ ദുഷ്പ്ര വ്ൃത്തികള്‍ക്കു ശിക്ഷിക്കുന്നു. 
യഹോവ അവര്‍ക്ക്‌ അവരര്‍ഹിക്കുന്ന ശിക്ഷ 
നല്‍കുന്നു. 

ടബാബിലോണിനന്‍െറ ജ്ഞാനികളെയും 
പ്രധാന ഉദ്യോഗസ്ഥരെയും ഞാന്‍ കുടിച്ചു 
മത്തരാക്കും. ഭരണാധിപന്മാരെയും ഉദ്യോഗസ്ഥ 
ന്മാരെയും ഭടന്മാരെയും ഞാന്‍ കൂടിയന്മാരാ 
ക്കും. പിന്നെ അവര്‍ എന്നെന്നേക്കുമായി ഉറ 
ങ്ങും. അവര്‍ ഒരിക്കലും എഴുന്നേല്‍ക്കയില്ല.” 
രാജാവാണ്‌ ഇക്കാര്യങ്ങള്‍ പറഞ്ഞത്‌. സര്‍വ്വശ 
ക്തനായ യഹോവ എന്നാണവനന്‍െറ പേര്‍. 

സര്‍വ്വശക്തനായ യഹോവ പറയുന്നു: 
“ബാബിലോണിന്‍െറ ഘനമുള്ള ശക്തമായ 
മതില്‍ തകര്‍ക്കപ്പെടും. അവളുടെ ഉന്നതകവാ 
ടങ്ങള്‍ കത്തിക്കപ്പെടും. ബാബിലോണുകാര്‍ 
അതൃദ്ധവാനം ചെയ്യുമെങ്കിലും അതു പ്രയോജ 
നപ്പെടുകയില്ല. നഗരത്തെ രക്ഷിക്കാന്‍ ശ്രമിച്ച്‌ 
അവര്‍ വളരെ ക്ഷീണിക്കും. പക്ഷേ അവര്‍ 
അഗ്നി നാളങ്ങള്‍ക്ക്‌ ഇന്ധനമാകയേ ഉള്ളൂ.” 








യിരെമ്യാവ്‌ ബാബിലോണിനു 
സന്ദേശമയയ്ക്കുന്നു 

ട്ളദ്യോഗസ്ഥനായ സെരായാവിന്‌ യിരെ 
മ്യാവ്‌ നല്‍കിയ സന്ദേശം ഇതാകുന്നു: നേര്യാ 
വിററ പുത്രനായിരുന്നു സെരായാവ്‌. മഹ്‌ 
സേയാവിന്‍െറെ പുത്രനായിരുന്നു നേര്യാവ്‌. 
സെരായാവ്‌ യെഹൂദയിലെ രാജാവായ സിദെ 
ക്കീയാവിനോടൊത്ത്‌ ബാബിലോണിലേക്കു 
പോയി. സിദെക്കീയാവ്‌ യെഹൂദയിലെ രാജാ 
വായതിന്‍െറ നാലാംവര്‍ഷമാണതു സംഭവി 
ച്ചത്‌. അപ്പോളാണ്‌ യിരെമ്യാവ്‌, ഉദ്യോഗസ്ഥ 
നായ സെരായാവിനു സന്ദേശം നല്‍കിയത്‌. 
ബാബിലോണിനു സംഭവിക്കാന്‍ പോകുന്ന 
അനര്‍ത്ഥങ്ങളെല്ഛറ്റി യിരെമ്യാവ്‌ ഒരു ചുരുളില്‍ 
എഴുതിയിരുന്നു. ബാബിലോണിനെപ്ലറ്റി ഇക്കാ 
ര്യങ്ങളെല്ലാം അവന്‍ എഴുതിയിരുന്നു. 

“യിരെമ്യാവ്‌ സെരായാവിനോടു പറഞ്ഞു, 
“സെരായാവേ, ബാബിലോണിലേക്കു പോവു 
ക. നിന്നെ ശ്രവിക്കാന്‍ കഴിയുന്നവര്‍ക്കൊക്കെ 
യായി ഈ സന്ദേശം വായിച്ചുവെന്നുറപ്പുവരു 
ത്തുക. എന്നിട്ടു പറയുക, “യഹോവേ, 
ബാബിലോണിനെ, ഈ സ്ഥലത്തെ, തകര്‍ക്കു 
മെന്നു നീ പറഞ്ഞിരുന്നു. ഇതിലെ ഒരു മനുഷ്യ 
നും മൃഗവും ജീവിച്ചിരിക്കാത്ത വിധമാണു നീ 
നശിപ്പിക്കുക. ഇവിടം എന്നേക്കുമായി ഒരു 
ശുന്യാവശിഷ്ടമായിരിക്കും.” ചുരുള്‍ വായി 
ച്ചുകഴിഞ്ഞ്‌ ഒരു കല്ല്‌ അതിനോടു കെട്ടുക. 
എന്നിട്ട്‌ ചുരുള്‍ യൂഫഹ്രട്ടീസ്ധുനദിയിലേക്കെറി 
യുക. 64എന്നിട്ടു പറയുക, “ഇതേപോലെ 
ബാബിലോണ്‍ മുങ്ങും. ബാബിലോണ്‍ പിന്നെ 
പൊന്തില്ല. ഞാനിവിടെ സംഭവിപ്പിക്കുന്ന 
അനര്‍ത്ഥങ്ങളുടെ ഫലമായിട്ടാണ്‌ ബാബി 
ലോണ്‍ മുങ്ങുക.” യിരെമ്യാവിന്‍െറ വാക്കുകള്‍ 
ഇവിടെ അവസാനിക്കുന്നു. 























യെരൂശലേമിന്‍െറ വീഴ്ച 
52 യെഹൂദയിലെ രാജാവായപ്പോള്‍ സിദെ 
ക്കീയാവിന്‌ ഇരുപത്തൊന്നു വയസ്സായി 





യിരെമ്യാവ്‌ 51:56-52:12 


രുന്നു. സിദെക്കീയാവ്‌ യിസ്രായേലില്‍ പതി 
നൊന്നുവര്‍ഷം ഭരിച്ചു. യിരെമ്യാവിന്‍െറ പുത്രി 
യായ ഹമൂതലായിരുന്നു സിദെക്കീയാവിന്‍െറ 
അമ്മ. ലിബ്നയില്‍ നിന്നുള്ളതായിരുന്നു ഹമൂ 
തലിന്‍െറെ കുടുംബം. 2യെഹോയാക്കീംരാജാ 
വിനെപ്പോലെ സിദെക്കീയാവും തിന്മകള്‍ ചെ 
യ്തു. സിദെക്കീയാവ്‌ ആ തിന്മകള്‍ ചെയ്യുന്നത്‌ 
യഹോവ ഇഷ്ടപ്പെട്ടില്ല. യഹോവ കോപിച്ച 
തിനാല്‍ യെരൂശലേമിനും യെഹുദയ്ക്കും വളരെ 
അനര്‍ത്ഥങ്ങളുണ്ടായി. അവസാനം യഹോവ 
യെരൂശലേംകാരെയും യെഹൂദക്കാരെയും 
തന്‍െറ മുമ്പില്‍നിന്നും എറിഞ്ഞുകളഞ്ഞു. 

സിദെക്കീയാവ്‌ ബാബിലോണിലെ രാജാവി 
നെതിരെ കലാപം കൂട്ടി. അതിനാല്‍ സിദെക്കീ 
യാവിനന്‍െറെ ഒമ്പതാംഭരണവര്‍ഷത്തിലെ 
പത്താം മാസത്തിലെ പത്താം ദിവസം ബാബി 
ലോണ്‍രാജാവായ നെബൂഖദ്നേസര്‍ യെരൂശ 
ലേമിനെതിരെ നീങ്ങി. ബാബിലോണ്‍സൈ 
ന്യം യെരൂശലേമിനു വെളിയില്‍ പാളയമടിച്ചു. 
പിന്നെ കോട്ടകള്‍ക്കുമുകളില്‍ കയറാന്‍ അവര്‍ 
ചെറുകുന്നുകളുണ്ടാക്കി. $സിദെക്കീയാവിനന്‍െറെ 
പതിനൊന്നാം ഭരണവര്‍ഷംവരെ യെരുശലേം 
നഗരം ബാബിലോണ്‍ സൈന്യത്തിന്‍െറ ഉപ 
രോധത്തിലായിരുന്നു. ആ വര്‍ഷം നാലാം 
മാസത്തിന്‍റെ ഒമ്പതാംദിവസം നഗരത്തിലെ 
പട്ടിണി വളരെ രൂക്ഷമായി. നഗരവാസിക 
ള്‍ക്കു ഭക്ഷണമൊന്നും അവശേഷിച്ചിരുന്നില്ല. 
"അന്ന്‌ ബാബിലോണ്‍സൈന്യം യെരൂശലേമി 
ലേക്കു കയറി. യെരൂശലേംഭടന്മാര്‍ ഓടിക്കള 
ഞ്ഞു. രാത്രിയില്‍ അവര്‍ നഗരം വിട്ടു. രണ്ടു 
മതിലുകള്‍ക്കുമിടയിലുള്ള കവാടത്തിലൂടെയാ 
ണവര്‍ പോയത്‌. രാജാവിന്‍െറ പൂന്തോപ്പിനരി 
കിലായിരുന്നു ആ കവാടം. ബാബിലോണ്‍ 
സൈന്യം നഗരംവളഞ്ഞിരുന്നെങ്കിലും യെരൂ 
ശലേം ഭടന്മാര്‍ ഒടിപ്പോയി. മരുഭിമിയിലേക്കാ 
ണവര്‍ ഓടിപ്പോയത്‌. 

പക്ഷേ ബാബിലോണ്‍സൈന്യം സിദെക്കീ 
യാരാജാവിനെ ഓടിച്ചു. യെരീഹോ സമതല 
ത്തില്‍വച്ച്‌ അവര്‍ അവനെ പിടിച്ചു. സിദെക്കീ 
യാവിനന്‍െറ ഭടന്മാരെല്ലാം ഓടിപ്പോയി. 9ബാ 
ബിലോണ്‍ സൈന്യം സിദെക്കീയാരാജാവിനെ 
പിടിച്ചടക്കി. അവര്‍ അവനെ രിബ്ബാനഗരത്തി 
ലുള്ള ബാബിലോണ്‍രാജാവിനന്‍െറയടുത്തേക്കു 
കൊണ്ടുപോയി. ഹമാത്തിന്‍െറദേശത്തായി 
രുന്നു രിബ്ബാ. അവിടെവച്ച്‌ ബാബിലോണ്‍ 
രാജാവ്‌ സിദെക്കീയാരാജാവിന്‍െറ വിധി 
പ്രഖ്യാപിച്ചു. 10അവിടെ രിബ്ാ നഗരത്തില്‍ 
വച്ച്‌ ബാബിലോണ്‍രാജാവ്‌ സിദെക്കീയാവി 
ന്‍െറ പുത്രന്മാരെ വധിച്ചു. പുത്രന്മാര്‍ വധിക്ക 
പ്പെടുന്നത്‌ സിദെക്കീയാവിനെ ബലമായി 
കാണിച്ചു. യെഹൂദയിലെ രാജാവിന്‍െറ ഉദ്യോ 
ഗസ്ഥരെയും ബാബിലോണ്‍രാജാവ്‌ വധിച്ചു. 
1പിന്നെ ബാബിലോണിലെരാജാവ്‌ സിദെക്കീ 
യാവിന്‍െറ കണ്ണുകള്‍ തുരന്നെടുത്തു. അയാള്‍ 
അവന്‍ ഓട്ടു ചങ്ങലകളുമിട്ടു. പിന്നെ അയാള്‍ 
സിദെക്കീയാവിനെ ബാബിലോണിലേക്കു 
കൊണ്ടു പോയി. ബാബിലോണില്‍ അയാള്‍ 
സിദെക്കീയാവിനെ തടവറയിലിട്ടു. മരണം 
വരെ സിദെക്കീയാവ്‌ തടവറയില്‍ കഴിഞ്ഞു. 

2ബാബിലോണ്‍രാജാവിന്‍െറ പ്രത്യേക 
പാറാവുകാരുടെ നായകനായ നെബൂസര്‍- 
അദാന്‍ യെരൂശലേമിലേക്കു വന്നു. നെബൂഖദ്‌ 
നേസര്‍ രാജാവായതിനന്‍െറെ പത്തൊമ്പതാംവര്‍ 
ഷത്തിന്‍െറ അഞ്ചാം മാസത്തിലെ പത്താംദിവ 


















































യിരെമ്യാവ്‌ 52:13-34 


സമായിരുന്നു ഇത്‌. നെബൂസര്‍-അദാന്‍ ബാബി 
ലോണിലെ ഒരു പ്രധാനനേതാവായിരുന്നു. 
13നെബൂസര്‍-അദാന്‍ യഹോവയുടെ ആലയം 
കത്തിച്ചു. രാജകൊട്ടരവും യെരൂശലേമിലെ 
സകലവസതികളും അവന്‍ കത്തിച്ചു. യെരുശ 
ലേമിലെ എല്ലാ പ്രധാന കെട്ടിടങ്ങളും അവന്‍ 
കത്തിച്ചു. 1മുഴുവ൯ ബാബിലോണ്‍സൈന്യ 
വും യെരൂശലേമിന്‍െറ ചുറ്റുമതിലുകള്‍ തകര്‍ 
ത്തു. രാജാവിന്‍െറ പ്രത്യേകസേനാനായക 
ന്‍െറ കീഴിലായിരുന്നു ആ സൈന്യം. നായക 
നായ നെബൂസര്‍-അദാന്‍, അപ്പോഴും യെരൂശ 
ലേമില്‍ അവശേഷിച്ചവരെ തടവുകാരാക്കി. 
നേരത്തെ ബാബിലോണ്‍രാജാവിനു കീഴടങ്ങി 
യിരുന്നവരെയും അയാള്‍ കൊണ്ടുപോയി. 
യെരുശലേമില്‍ അവശേഷിച്ചിരുന്ന സമര്‍ത്ഥ 
രായ പണിക്കാരെയും അയാള്‍ കൊണ്ടു 
പോയി. 1പക്ഷേ, ചില ദരിദ്രരെ നെബൂസര്‍ 
-അദാന്‍ അവിടെ വിട്ടിട്ടുപോയി. അവരെ 











780 


കൂടി തടവുകാരാക്കപ്പെട്ടിരുന്നു. മ്പോരാളിക 
ളുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെയും രാജാ 
വിന്‍െറ പ്രത്യേകസേനയുടെ അധിപന്‍ പിടി 
ച്ചിരുന്നു. രാജാവിന്‍െറ ഉപദേഷ്ടാക്കളില്‍ ഏഴു 
പേരെക്കൂടിയും അവന്‍ തടവുകാരാക്കിയി 
രുന്നു. അവര്‍ അപ്പോഴും യെരൂശലേമില്‍ ഉണ്ടാ 
യിരുന്നു. ജനങ്ങളെ സൈന്യത്തിലേക്കെടു 
ക്കുന്ന ചുമതലയുണ്ടായിരുന്ന പകര്‍പ്പെഴുത്തു 
കാരനെയും അവന്‍ കൊണ്ടുപോയി. നഗരത്തി 
ലൂണ്ടായിരൂന്ന അറുപതുസാധാരണക്കാരെയും 
അവന്‍ കൊണ്ടുപോയി. 2527സേനാധിപനായ 
നെബുസര്‍-അദാന്‍ ആ ഉദ്യോഗസ്ഥന്മാരെയും 
കൊണ്ടുപോയി. അയാള്‍ അവരെ ബാബി 
ലോണ്‍രാജാവിന്‍െറയടുത്തേക്കു കൊണ്ടുവ 
ന്നു. ബാബിലോണ്‍രാജാവ്‌ ആ രിബ്ലാനഗര 
ത്തിലുണ്ടായിരുന്നു. ഹമാത്തിന്‍െറ ദേശത്തായി 
രുന്നു രിണ്ബാ. ആ ഉദ്യോഗസ്ഥന്മാരെയെല്ലാം 
വധിക്കാന്‍ രിബ്ലാനഗരത്തില്‍ രാജാവു 








മുന്തിരിത്തോപ്പുകളിലും വയലുകളിലും 
പണിയാനാണവന്‍ വിട്ടത്‌. 

17ബാബിലോണ്‍സൈന്യം ആലയത്തിന്‍െറ 
ഓട്ടുതൂണുകള്‍ തകര്‍ത്തു. യഹോവയുടെ ആല 
യത്തിലുണ്ടായിരുന്ന ഓട്ടു നിലകളും ഓട്ടുതൊ 
ട്ടിയും അവര്‍ തകര്‍ത്തു. ആ ഓടെല്ലാം അവന്‍ 
ബാബിലോണിലേക്കു കൊണ്ടുപോയി. 18ബാ 
ബിലോണ്‍സൈന്യം യെരൂശലേമില്‍നിന്നും 
ഇവയും കൊണ്ടുപോയി. കലങ്ങള്‍, കോരി 
കള്‍, കത്രികകള്‍, തളികകള്‍, സുഗന്ധവസ്തു 
ക്കളുടെ താലങ്ങള്‍ ആലയത്തില്‍ ശുശ്രൂഷയ്ക്കു 
പയോഗിക്കുന്ന സകല ഓട്ടുപകരണങ്ങളും. 
19രാജാവിന്‍െറ പ്രത്യേകസേനയുടെ നായകന്‍ 
ഇതെല്ലാമെടുത്തു: ചെരുവങ്ങള്‍, തീക്കലശ 
ങ്ങള്‍, വലിയ തളികകള്‍, കലങ്ങള്‍, വിളക്കുകാ 
ലുകള്‍, തട്ടങ്ങള്‍, നിവേദ്യക്കോപ്പുകള്‍ എന്നി 
വ. സ്വര്‍ണ്ണത്തിലോ വെള്ളിയിലോ ഉണ്ടാക്കിയ 
സകലതും അവന്‍ കൊണ്ടുപോയി. മിരണ്ടു 
തൂണുകള്‍, കടല്‍, അതിനടിയിലുള്ള പന്ത്രണ്ട്‌ 
ഓട്ടുകാളകള്‍ എന്നിവയും പീഠങ്ങളും വളരെ 
ഭാരമുള്ളവയായിരുന്നു. ശലോമോന്‍രാജാവ്‌ 
യഹോവയുടെ ആലയത്തിലേക്കു ഉണ്ടാക്കിയ 
തായിരുന്നു അവ. ആ സാധനങ്ങളുണ്ടാക്കിയ 
ഓട്‌ തൂക്കാവുന്നതിലും ഭാരമുള്ളവയായിരുന്നു. 

ഓരോ ഓട്ടുതൂണിനും മുപ്പത്തൊന്നടി 
പൊക്കമുണ്ടായിരുന്നു. ഇരുപത്തൊന്നടി ചുറ്റ 
ഒവും. തൂണുകള്‍ പൊള്ളയായിരുന്നു. തൂണി 
ന്‍െറ ഭിത്തിക്ക്‌ മൂന്നിഞ്ചു കനം 22ഓരോ തൂണി 
ന്‍െറയും മുകളിലുള്ള ഓട്ടു മകുടത്തിന്‌ എട്ടടി 
യിലധികം ഉയരം. അത്‌ ഒരു വലപ്പണിയാലും 
ചുറ്റും ഓട്ടുമാതള നാരങ്ങകളാലും അലംകൃതമാ 
യിരുന്നു. മറ്റു തൂണുകള്‍ക്കും മാതളനാരങ്ങകളു 
ണ്ടായിരുന്നു. അത്‌ ആദ്യത്തെ തൂണുപോലെയാ 
യിരുന്നു. മ്തുൂണുകളുടെ വശങ്ങളില്‍ തൊണ്ണൂ 
റ്റാറ്‌ മാതളനാരങ്ങകളുണ്ടായിരുന്നു. എല്ലാം 
ചേര്‍ത്ത്‌ തൂണുകള്‍ക്കു ചുറ്റിലുമുള്ള വലപ്പണി 
കള്‍ക്കു മുകളില്‍ നൂറു മാതള നാരങ്ങകളുണ്ടാ 
യിരുന്നു. 

24രാജാവിന്‍െറ പ്രത്യേക പാറാവുകാരുടെ 
അധിപന്‍ സെരായാവിനെയും സെഫന്യാവി 
നെയും തടവുകാരാക്കിയിരുന്നു. സെരായാവ്‌ 
മഹാപുരോഹിതനും സെഫന്യാവ്‌ തൊട്ടടുത്ത 
മഹാപുരോഹിതനും. മൂന്നു ദ്വാരപാലകന്മാരും 























കല്ലിച്ചു. 

അങ്ങനെയാണ്‌ യെഹുദക്കാര്‍ തങ്ങളുടെ 
രാജ്യത്തുനിന്നും കൊണ്ടുപോകപ്പെട്ടത്‌. നെ 
ബൂഖദ്നേസര്‍ തടവുകാരായി കൊണ്ടുപോയ 
വരുടെ എണ്ണം ഇതാണ്‌: 





ബാബിലോണ്‍രാജാവെന്ന നിലയില്‍ നെ 
ബൂഖദ്നേസരിന്‍റെറ ഏഴാംവര്‍ഷം* 3,023 
പേര്‍ യെഹൂദയില്‍നിന്നും കൊണ്ടുപോക 
പെട്ടു. 22ബാബിലോണ്‍രാജാവെന്ന നില 
യില്‍ നെബൂഖദ്നേസരിനന്‍െറ പതിനെട്ടാം 
വര്‍ഷം 832 പേര്‍ യെരുശലേമില്‍നിന്ന്‌ കൊ 
ണ്ടു പോകപ്പെടു. 





നെബൂഖദ്നേസരിനന്‍െറ ഇരുപത്തിമൂന്നാം 
ഭരണവര്‍ഷം നെബൂസര്‍-അദാന്‍ 745 പേരെ 
തടവുകാരായി കൊണ്ടുപോയി. രാജാവിന്‍െറ 
പ്രത്യേക പാറാവുകാരുടെ അധിപനായിരുന്നു 
നെബൂസര്‍-അദാന്‍. ആകെ 4600 പേര്‍ തടവു 
കാരായി കൊണ്ടു പോകപ്പെടു. 


യെഹോയാഖീന്‍ സ്വതന്ത്രനാക്കപ്പെടുന്നു 

31യെഹൂദയിലെ രാജാവായ യെഹോയാ 
ഖീന്‍ മുപ്പത്തേഴുവര്‍ഷം ബാബിലോണില്‍ 
തടവറയിലായിരുന്നു. തടവിന്‍െറ മുപ്പത്തേഴാം 
വര്‍ഷം, ബാബിലോണ്‍രാജാവായ എവീല്‍- 
മെരോദക്‌ യെഹോയാഖീനോടു ദയകാട്ടി. ആ 
വര്‍ഷം അയാള്‍ യെഹോയാഖീനെ സ്വതന്ത്ര 
നാക്കി. എവില്‍-മെരോദക്‌ ബാബിലോണ്‍ 
രാജാവായ വര്‍ഷം തന്നെയായിരുന്നു അത്‌. 
പന്ത്രണ്ടാം മാസത്തിന്‍െറ ഇരുപത്തഞ്ചാംദിവ 
സം എവീല്‍-മെരോദക്‌ യെഹോയാഖീനെ തട 
വറയില്‍നിന്നും വിട്ടയച്ചു. 3എവീല്‍-മെരോദക്‌ 
യെഹോയാഖീനോടു കരുണയോടെ സംസാ 
രിച്ചു. തന്നോടൊപ്പം ബാബിലോണിലുള്ള മറ്റു 
രാജാക്കന്മാരെക്കാള്‍ ഉയര്‍ന്ന ബഹുമതിനല്‍കി 
അവന്‍ യെഹോയാഖീനെ ആദരിച്ചു. 33അ 
ങ്ങനെ യെഹോയാഖീന്‍ തന്‍െറ തടവുവസ്ത്ര 
ങ്ങള്‍ മാറ്റി. തന്‍െറ ജീവിതത്തിന്‍െറ ശിഷ്ട 
കാലം അദ്ദേഹം രാജാവിന്‍െറ മേശയില്‍നിന്നും 
ഭക്ഷിച്ചു. 34എല്ലാ ദിവസവും ബാബിലോണ്‍ 
രാജാവ്‌ യെഹോയാഖീന്‌ ചെലവിനു നല്‍കി. 
യെഹോയാഖീ൯ മരിക്കുംവരെ ഇതു തുടര്‍ന്നു. 

















നെബൂഖദ്നേസരിന്‍െറ ഏഴാം വര്‍ഷം ക്രി. മു. 598 
ന്‍െറ മദ്ധ്യം മുതല്‍ ക്രി. മു. 597 നെറ മദ്ധ്യം വരെ. 


781 


വിലാപങ്ങള്‍ 


യെരൂശലേം അവളുടെ നാശ 
ത്തെപ്പറ്റി വിലപിക്കുന്നു 

| ഒരിക്കല്‍ ജനനിബിഡമായൊരു 

നഗരമായിരുന്നു. എന്നാലിപ്പോള്‍ ആ നഗരം 
വിജനമായിരിക്കുന്നു. യെരുശലേം ലോകത്തി 
ലെ മഹാനഗരങ്ങളിലൊന്നായിരുന്നു. ഇന്ന്‌ 
അവള്‍ ഒരു വിധവയെപ്പോലെയായിരിക്കുന്നു, 
ഒരിക്കല്‍ അവള്‍ നഗരങ്ങളുടെയിടയില്‍ ഒരു 
രാജകുമാരിയായിരുന്നു. എന്നാല്‍ ഇന്ന്‌ അവള്‍ 
ഒരു അടിമയാക്കപ്പെട്ടിരിക്കുന്നു. 

രാത്രിയില്‍ അവള്‍ കഠിനമായി കരയുന്നു, 
കണ്ണുനീര്‍ അവളുടെ കവിളുകളിലുണ്ട്‌. അവ 
ളെ ആശ്വസിപ്പിക്കാന്‍ ആരുമില്ല. അനവധി 
രാഷ്ട്രങ്ങള്‍ അവളോടു സരഹൃദത്തിലാണ്‌. 
എന്നാലിപ്പോള്‍ ആരും അവളെ ആശ്ധചസിപ്പ്ി 











ക്കുന്നില്ല. സുഹൃത്തുക്കളെല്ലാവരും അവള്‍ക്കു 
പുറംതിരിഞ്ഞിരിക്കുന്നു; അവര്‍ അവളുടെ 
ശത്രുക്കളായിരിക്കുന്നു. 


പട്ടിണിയും യാതനയും അടിമത്തവും അനു 
ഭവിച്ചതിനുശേഷം യെഹൂദാ തടവിലേക്കു കൊ 
ണ്ടുപോകപ്പെട്ടു. രാഷ്ട്രങ്ങളുടെ ഇടയില്‍ 
അവള്‍ വസിക്കുന്നു. എങ്കിലും സ്വൈരം എന്താ 
ണെന്ന്‌ അവള്‍ അറിയുന്നുമില്ല. അവളെ വേട്ട 
യാടിയവരെല്ലാം ഇടുങ്ങിയ താഴ്വരയില്‍ 
അവളെ പിടികൂടി. 

സീയോനിലേക്കുള്ള വഴികള്‍ കേഴുകയാ 
ണ്‌. കാരണം, ഉത്സവത്തിന്‌ ആരും വരുന്നില്ല 
ല്ലോ. അവളുടെ വാതിലുകളെല്ലാം വിജനമാ 
ണ്‌; അവളുടെ പുരോഹിതര്‍ നെടുവീര്‍പ്പിടു 
കയാണ്‌. അവളുടെ കന്യകമാര്‍ ബുദ്ധിമുട്ടിലാ 
ണ്‌, സീയോന്‍ തീവ്രവ്യസനത്തിലുമാണ്‌. 

ടഅവളുടെ ശത്രുക്കള്‍ ജയിച്ചിരിക്കുന്നു. ശത്രു 
ക്കള്‍ സുഖമായി വിശ്രമിക്കുകയും ചെയ്യുന്നു. 
അവളുടെ അനവധി പാപങ്ങള്‍ നിമിത്തം 
യഹോവ അവളെ ശിക്ഷിച്ചു. ശത്രുവിന്‍റെ 
മുന്വേ നടക്കുന്ന തടവുകാരെപ്പോലെ അവ 
ളുടെ പൈതങ്ങള്‍ ദൂരേക്കു പോയിരിക്കയാണ്‌. 

സീയോന്‍പുത്രിയുടെ * സരന്ദര്യം മുഴുവന്‍ 
അവളെ വിട്ടുപോയി. അവളുടെ പ്രഭുക്കളാ 
വട്ടെ മേച്ചിലിനിടം കിട്ടാത്തതുകൊണ്ട്‌ വേട്ട 
ക്കാരന്‍െറ മുമ്പില്‍ ശക്തികെട്ടുനടക്കുന്ന മാനു 
കളെപ്പോലെയായി. 

അവളുടെ മഹായാതനയുടെയും ക്രേശത്തി 
ന്‍െറയും, ജനങ്ങള്‍ അലഞ്ഞുതിരിഞ്ഞതിനന്‍െറ 
യും നാളുകളില്‍, പോയകാലത്ത്‌ അവളുടേതാ 
യിരുന്ന എല്ലാ അമൂല്യവസ്തുക്കളെയും യെരൂ 
ശലേം ഓര്‍ക്കുന്നു. അവളുടെ ജനങ്ങള്‍ ശത്രു 
വിനന്‍െറ കയ്യില്‍ വീണുപോയപ്പോള്‍ അവളെ 
സഹായിക്കാന്‍ ആരുമുണ്ടായിരുന്നില്ല, അവ 
ളുടെ ശത്രുക്കള്‍ അവളെ നോക്കുകയും അവ 
ളുടെ തോല്‍വിയില്‍ പരിഹസിച്ചു ചിരിക്കുക 
യും ചെയ്തു. 

യെരൂശലേം ഒരു മഹാപാപം ചെയ്തിരിക്കു 
ന്നു. അതുകൊണ്ട്‌ അവള്‍ അശുദ്ധയായിത്തീ 

















സീയോന്‍ പുത്രി യെരൂശലേമിന്‍െറ മറ്റൊരു പേര. 


ര്‍ന്നു. അവളെ മാനിച്ചിരുന്നവരെല്ലാം ഇന്ന്‌ 
അവളെ വെറുക്കുന്നു, കാരണം അവര്‍ അവ 
ളുടെ നഗ്നത കണ്ടിരിക്കുന്നു. അവള്‍ സ്വയം 
ഞരങ്ങുകയും തിരിഞ്ഞു പോവുകയും 
ചെയ്യുന്നു. 

അവളൂടെ മാലിന്യം അവളുടെ പാവാട 
യില്‍ ഉണ്ടായിരുന്നു. തന്‍െറ ഭാവിയെച്പറ്റി 
യെരൂശലേം ഒരിക്കലും ചിന്തിച്ചില്ല. കടുത്ത 
നാണക്കേടില്‍ അവള്‍ ചെന്നുവീണപ്പോള്‍, 
അവളെ ആശ്വസിപ്പിക്കാന്‍ ആരും ഉണ്ടായതു 
മില്ല. അവള്‍ കരഞ്ഞു, “യഹോവേ ശത്രുക്കള്‍ 
എന്നെ അടിപ്പെടുത്തിയതു മൂലം ഉണ്ടായ 
എന്‍െറ ദുരിതം കാണേണമേ.” 

















10അവളുടെ എല്ലാ അമൂല്യവസ്തുക്കള്‍ക്കും 
വേണ്ടി അവളുടെ ശത്രു കൈനീട്ടി. അവളുടെ 
വിശുദ്ധആലയത്തില്‍ പ്രവേശിക്കുന്ന ബിം 
ബാരാധകരായ വിദേശരാഷ്ട്രങ്ങളെ അവള്‍ 
സത്യമായും കണ്ടു. “നിങ്ങളുടെ സഭയില്‍ 
അവര്‍ പ്രവേശിക്കരുത്‌,” യഹോവയുടെ കല്പന 
യാല്‍ നിരോധിക്കപ്പെടുവരാണവര്‍. 

1അപ്പത്തിനുവേണ്ടി തിരഞ്ഞുകൊണ്ട്‌, അവ 
ളുടെ ജനങ്ങളത്രയും ഞരങ്ങുകയാണ്‌. ജീവന്‍ 
പിടിച്ചു നിര്‍ത്താനുള്ള ആഹാരത്തിനുവേണ്ടി 
അവര്‍ അവരുടെ വിലപിടിച്ച എല്ലാ വസ്തു 
ക്കളും കൊടുത്തുകഴിഞ്ഞു. അവള്‍ പറയുന്നു, 
“യഹോവേ, ഞാന്‍ എത്ര വെറുക്കപ്പെട്ടവളായി 
പ്പോയി എന്നു കണ്ടറിയുക.” 

2കടന്നുപോകുന്നവരേ, എനിക്കു സംഭവ 
ച്ചത്‌ നിങ്ങള്‍ക്കു സംഭവിക്കാതിരിക്കട്ടേയെന്ന 
ഞാന്‍ പ്രാര്‍ത്ഥിക്കുന്നു. യഹോവ ഉഗ്രമായ 
കോപിച്ചപ്പോള്‍ അവന്‍ എന്നെ അനുഭവ 
പ്പിച്ച എന്റെ ഈ വേദനപോലെ ഒരു വേദന 
വേറെ ഉണ്ടോ? 
മതുകളില്‍നിന്നു യഹോവ എന്‍െറ അസ്ഥി 
കളിലേക്കു തീ അയയ്ക്കുകയും അത്‌ എന്നി 
ലേക്കു പതിപ്പിക്കുകയും ചെയ്തു. എന്നെ കുടു 
ക്കുന്നതിനുവേണ്ടി അവന്‍ ഒരു വല വിരിക്കു 
കയും എന്നെ മടക്കിക്കൊണ്ടുവരികയും 
ചെയ്തു. എന്നെ അവന്‍ തരിശാക്കിയിരിക്കു 
ന്നു; ദിവസം മുഴുവന്‍ രോഗമുള്ളവളാക്കിയി 











ഒ > 











രിക്കുന്നു. 
14 എന്‍െറ പാപങ്ങള്‍കൊണ്ട്‌ അവന്‍ ഒരു 
നുകം ഉണ്ടാക്കിയിരുന്നു. അവ യഹോവ 


സ്വന്തം കൈകൊണ്ട്‌ കൂട്ടിപ്പിണയ്ക്കുകയായി 
രുന്നു. യഹോവയുടെ നുകം എന്‍െറ കഴുത്തില്‍ 
കയറ്റിയിട്ടുണ്ട; അത്‌ എന്‍െറ ശക്തി ചോര്‍ത്തി 
ക്കളയുന്നു. എനിക്കു മറുത്തു നില്‍ക്കാന്‍ കഴി 
യാത്തവരുടെ ശക്തിക്ക്‌ എന്‍െറ യഹോവ 
എന്നെ വിട്ടുകൊടുത്തിരിക്കുന്നു. 

15 തന്‍റെ അകത്തുണ്ടായിരുന്ന ബലവാ 
ന്മാരെ മുഴുവന്‍ എന്‍റെ യഹോവ തള്ളിക്കള 
ഞ്ഞിരിക്കുന്നു. എന്‍െറ യുവാക്കളെ ഞെരിച്ചു 
കളയുന്നതിനായി എനിക്കെതിരെ യഹോവ 
ആളുകളെ വിളിച്ചുകൂട്ടിയിരിക്കുന്നു. യെഹൂദാ 


വിലാപങ്ങള്‍ 1:16-2:11 


കന്യകയുടെ വീഞ്ഞുചക്കില്‍ എന്‍െറ 
യഹോവ മെതിച്ചിരിക്കുന്നു. 

1ഇതെല്പാംകൊണ്ടാണ്‌ ഞാന്‍ കരയുന്നത്‌; 
എന്‍െറ കവിളുകളിലൂടെ കണ്ണുനീരൊഴുകുക 
യാണ്‌. കാരണം ആശ്വസിപ്പിക്കേണ്ടവന്‍ 
എന്നില്‍നിന്ന്‌ അകലെയാണ്‌. ശക്തി തിരിച്ചു 
തരേണ്ടവ൯ന്‍ എന്നില്‍നിന്ന്‌ അകലെയാണ്‌. 
ശത്രുക്കള്‍ അവരെ അടിപ്പെടുത്തിക്കളഞ്ഞതി 
നാല്‍ എന്‍െറ പൈതങ്ങള്‍ ദരിദ്രരായി 
ത്തീര്‍ന്നു.” 

17ആശ്വാസകരാരും അവള്‍ക്കില്ലാത്തതിനാല്‍ 
സീയോന്‍ അവളുടെ കൈകള്‍ നിവര്‍ത്തുന്നു. 
അവനെ വളയണമെന്ന്‌ യാക്കോബിന്‍െറ ശത്രു 
ക്കളോടു യഹോവ കല്ലിച്ചിരിക്കുന്നു. യെരൂശ 
ലേം അവരുടെ ഇടയില്‍ ഒരു മലിനവസ്തു 
വായിരിക്കുകയാണ്‌. 

18യെരൂശലേം പറയുന്നു, “എന്നെ ശിക്ഷിച്ച 
തില്‍ യഹോവ നീതിമാനാണ്‌. കാരണം അവ 
ന്‍െറ കല്പനകള്‍ ഞാന്‍ ധിക്കരിച്ചുവല്ലോ. ഭൂമി 
യിലൂള്ള സകലജനങ്ങളും കേള്‍ക്കണേ, 
എന്‍െറ വേദന കാണണേ. എന്‍െറ മണവാള 
ന്മാരും മണവാട്ടിമാരും തടവുകാരായി പോയി 
രിക്കുന്നു. 

19 എന്‍െറ കമിതാക്കളെ ഞാന്‍ ഉറക്കെ വിളി 
ച്ചു, എങ്കിലും അവര്‍ എന്നെ ചതിച്ചു. ജീവന്‍ 
പിടിച്ചു നിര്‍ത്താ൯വേണ്ടി അവനവനന്‍െറ 
ആഹാരം തേടിക്കൊണ്ടിരിക്കേ എന്‍െറ പുരോ 
ഹിതരും മൂപ്പന്മാരും നഗരത്തില്‍ ജീവന്‍ വെടി 
ഞ്ഞിട്ടുണ്ട്‌. 

20യഹോവേ, ഞാന്‍ പീഡിപ്പിക്കപ്പെടുന്നതു 
കാണേണമേ, എന്‍െറ കുടല്‍ കടയുകയാണ്‌. 
ഞാന്‍ വളരെ കഠിനഹൃദയനാവുകയും അനു 
സരണക്കേടു കാട്ടുകയും ചെയ്തതിനാല്‍ 
എന്‍െറ ഹൃദയം, ഉള്ളില്‍ കീഴ്മേല്‍ മറിഞ്ഞിരി 
ക്കുന്നു. പുറത്ത്‌ കുഞ്ഞുങ്ങള്‍ കൊല്ലപ്പെട്ടു; 
വീട്ടിനകത്ത്‌ മരണമുണ്ടായിരുന്നു. 

ഞാന്‍ ഞരങ്ങുകയായിരുന്നെന്ന്‌ അവര്‍ 
കേട്ടു; എനിക്ക്‌ ആശ്വാസകര്‍ ഇല്ലല്ലോ. എന്‍െറ 
ac oo എന്‍റെ എല്ലാ ശത്രുക്കളും കേ 
ട്ടിട്ടുണ്ട്‌ എന്നോടു ഇതു ചെയ്തതില്‍ 
അവര്‍ ആഹ്ലാദിക്കുന്നു. നീ വരുത്തുമെന്നു പറ 
ഞ്ഞ ദിവസം അവരുടെമേല്‍ വരുത്തേണമേ, 
അവരും എന്നെപ്പോലെ ആകേണമേ. 

22എന്‍െറ ദുഷ്ടത എത്രയെന്നു കണ്ടാലും. 
അപ്പോള്‍ എന്‍റെ പാപങ്ങള്‍ ഹേതുവായി 
നീ എന്നോടു ക്രൂരമായി പെരുമാറിയതുപോ 
ലെതന്നെ അവരോടും പെരുമാറുക. അവര്‍ 
ചെയ്യുന്ന എല്ലാ പാപങ്ങളും നീ അറിഞ്ഞിരി 
ക്കണമേ. ഇതു പറയാന്‍ കാരണം എന്‍െറ 
വിലാപങ്ങള്‍ നിരവധിയാണ്‌, എന്‍െറ ഹൃദയം 
രോഗാതുരവുമാണ്‌.” 




















യഹോവ യെരൂശലേം നശിപ്പിച്ചു 
കോപംകൊണ്ടു യഹോവ സീയോന്‍ 
പുത്രിയോടു എങ്ങനെ അവജ്ഞയോടെ 
പെരുമാറിക്കളഞ്ഞു. യിസ്രായേലിന്‍റെ തേജ 
നെ യഹോവ ആകാശത്തുനിന്ന്‌ താഴോട്ട്‌ 
ഭൂമിയിലേക്കെറിഞ്ഞിരിക്കുന്നു. ക്രുദ്ധനാകു 
മ്പോള്‍, യിസ്രായേല്‍ തന്‍െറ പാദപീഠമായി 
രുന്നുവെന്ന്‌ ഒരിക്കലും കരുതുകയില്ല. 
യഹോവ സകലതും നശിപ്പിച്ചുകളഞ്ഞു, 
യാക്കോബിന്‍െറ ഒരൊറ്റനഗരത്തോടും അവന്‍ 
കരുണ കാണിച്ചില്ല. യെഹൂദാപൂത്രിയുടെ * 
കോട്ടകള്‍ തന്‍െറ ക്രോധത്തില്‍ അവന്‍ ഇടിച്ചു 








782 


നിരത്തി. അവളെ യഹോവ തറ വരെയ്ക്കു 
താഴ്ത്തി. രാജ്യത്തെയും അതിന്‍െറ ഭരണാധിപ 
ന്മാരെയും അവന്‍ അശുദ്ധമാക്കി. 

യിസ്രായേലിന്‍റെ എല്ലാ കൊമ്പുകളും 
കോപത്തിനന്‍െറ ചൂടില്‍ യഹോവ തകര്‍ത്തുക 
ഒഞ്ഞു. ശത്രു വന്നപ്പോള്‍ യിസ്രായേലില്‍ 
നിന്നും തന്‍െറ വലംകൈ അവന്‍ മാറ്റിക്കള 
ഞ്ഞു. ചുറ്റുമുള്ളതിനെ ചുട്ടുകളയുന്ന ഒരു 
തീജ്വാലപോലെ അവന്‍ യാക്കോബിനെ ചുട്ടു 
കളഞ്ഞു. ശത്രുവിനെപ്പോലെ അവന്‍ തന്‍െറ 
വലതുകരം ഉപയോഗിച്ചു. 

രു ശത്രുവെന്നപോലെ അവന്‍ തന്‍െറ വല 
ങ്കെ ഉപയോഗിച്ചു. സീയോന്‍ പുത്രിയുടെ 
കൂടാരത്തിലുണ്ടായിരുന്ന വിശിഷ്ടരായ സക 
ലരെയും യഹോവ തന്‍െറ എരിയുന്ന ക്രോധ 
ത്താല്‍ കൊന്നുകളഞ്ഞു. 

യഹോവ ഒരു ശത്രുവെപ്പോലെ ആയി; 
അവന്‍ യിസ്ധ്രായേലിനെ ഗ്രസിച്ചു. അവളുടെ 
കോട്ടകളെ അവന്‍ ഗ്രസിച്ചു. അവളുടെ കൊട്ടാ 
രങ്ങളെ അവന്‍ തകര്‍ത്തു; യെഹുദാപൂത്രി 
യുടെ ദുഃഖവും വിലാപവും ഏങ്ങലും അവന്‍ 
പെരുപ്പിക്കുകയും ചെയ്തു. 

യേഹോവ തന്‍െറ താല്‍ക്കാലിക ആലയത്തെ 
ഒരു തോട്ടത്തെയെന്നപോലെ പറിച്ചെടുത്തു; 
തന്‍െറ സഭ കൂടുന്ന സ്ഥലത്തെയും അവന്‍ 
തകര്‍ത്തു. യഹോവ സഭയും പ്രത്യേക വിശ്രമ 
ദിനങ്ങളും* സീയോനില്‍ മറന്നുപോകാനിട 

















യാക്കി; കോപംകൊണ്ടു മതിമറന്നപ്പോള്‍ 
അവന്‍ രാജാവിനെയും പുരോഹിതനെയും 
പുച്ഛിച്ചു. 


യഹോവ തനറെ യാഗപീഠം വിട്ടു. തന്‍െറ 
ആലയം അവന്‍ നിരാകരിച്ചു. അവളുടെ കോട്ട 
മതിലുകള്‍ അവന്‍ ശത്രുവിനെ ഏല്ലിച്ചു. സഭാ 
ദിവസത്തിലെന്നപോലെ അവര്‍ യഹോ 
യുടെ ആലയത്തിനകത്ത്‌ അട്ടഹസിച്ചു. 

&സീയോന്‍പുത്രിയുടെ മതില്‍ നശിപ്പിക്കു 
ന്നതിന്‌ യഹോവ തന്ത്രം മെനഞ്ഞു. eh 
ക്കേണ്ടത്‌ എത്രവരെ എന്ന്‌ അവന്‍ കണക്കാക്കി; 
വിഴുങ്ങാനുള്ള ആര്‍ത്തി അവന്‍ നിയന്ത്രി 
ചില്ല. നശിപ്പിക്കുന്നത്‌ അവന്‍ നിര്‍ത്തിയില്ല. 
അതിന്‍െറ മതിലിനെ അവന്‍ വിനാശത്താല്‍ 
കരയിക്കുകയും വ്യസനിപ്പിക്കുകയും ചെയ്തു; 
ഒരുമിച്ച്‌ അവ രണ്ടും ദുര്‍ബ്ബലമായി. 

“അവളുടെ വാതിലുകള്‍ മണ്ണില്‍ പൂണ്ടു 
പോയി; അവളുടെ ഇരുമ്പുതഴുതുകള്‍ അവന്‍ 
പൊട്ടിച്ചു. അവളുടെ രാജാവും പ്രഭുക്കളും 
രാഷ്ട്രങ്ങളുടെ ഇടയില്‍ ചിതറിപ്പോയി; ഉപ 
ദേശങ്ങളൊന്നും അവര്‍ക്കു ലഭിച്ചില്ല. യഹോവ 
യില്‍നിന്നുള്ള ദര്‍ശനം അവളുടെ പ്രവാചകര്‍ 
ക്കുപോലും ഉണ്ടായില്ല. 

10സീയോന്‍പുത്രിയുടെ മൂപ്പന്മാര്‍ തറയില്‍ 
മുകരായി ഇരിക്കുന്നു. അവര്‍ തങ്ങളുടെ തല 
യില്‍ പൊടിവാരിയിടുന്നു; അവര്‍ ചാക്കുടു 
ക്കുന്നു. യെരുശലേമിലെ കന്യകമാര്‍ തറയോളം 
തല കുനിയ്ക്കുന്നു. 

1എനന്‍െറ ജനത്തിന്‍െറ വിനാശം നിമിത്തം 
കണ്ണീരു കൊണ്ടെന്‍റെ കണ്ണുകള്‍ മങ്ങി. 
എന്‍റെ കരള്‍ കീഴ്മേല്‍ മറിയുന്നു. എന്‍െറ 
ഹൃദയം പറിച്ച്‌ നിലത്ത്‌ എറിഞ്ഞതുപോലെ. 




















യെഹൂദാപുത്രി യെഹൂദാരാഷ്ട്രത്തിന്‍റെറ മറ്റൊരു 
നാമം 


പ്രത്യേക വിശ്രമദിനങ്ങള്‍ അഥവാ “ശബ്ബത്തു കള്‍.” 
ശനിയാഴ്ചയോ ജനങ്ങള്‍ ജോലി ചെയ്യേണ്ടാത്ത 
വിശേഷദിനങ്ങളോ ആകാമിത്‌. 


783 


നഗരത്തിലെ തെരുവുകളില്‍ കുട്ടികളും ശിശു 
ക്കളും വാടിക്കുഴയുന്നു. 

1നഗരചത്വരങ്ങളില്‍ മുറിവേറ്റുവീണവനെ 
പ്പോലെ അവര്‍ വാടിക്കുഴഞ്ഞപ്പോള്‍ അമ്മമാ 
രുടെ കൈകളില്‍കിടന്ന്‌ സങ്കടംകൊണ്ട്‌ അവര്‍ 
ആര്‍ത്തലച്ചപ്പോള്‍, തങ്ങളുടെ അമ്മമാ രോടു 








അവര്‍ ചോദിച്ചു, “അന്നവും വീഞ്ഞും 
എവിടെ?” 
13സീയോന്‍പുത്രീ, നിന്നെ എന്തിനോടാണു 





ഞാന്‍ ഉപമിക്കേണ്ടത്‌? നിന്നെ എന്തിനോ 
ടാണു ഞാന്‍ താരതമ്യപ്പെടുത്തേണ്ടത്‌? പ്രിയ 
പ്പെടു സീയോന്‍ കന്യകാപുത്രീ, നിന്നെ എങ്ങ 
നെയാണ്‌ ഞാന്‍ ആശ്വസിപ്പിക്കേണ്ടത്‌? 
നിന്‍െറ വിനാശം കടല്‍പോലെ വലുതായതു 
കൊണ്ടാണ്‌ ഞാന്‍ ഇതു പറയുന്നത്‌; നിന്നെ 
ആരു സുഖപ്പെടുത്തും? 

14അര്‍ത്ഥശുന്യവും ഉപരിവിപ്പവവുമായ 
ദര്‍ശനങ്ങളോടെയാണ്‌ നിന്‍െറ പ്രവാചകര്‍ 
നിന്നോടു പ്രവചിച്ചത്‌. നിന്‍റെ പാപങ്ങള്‍ 
ക്കെതിരെ അവര്‍ പ്രബോധനം നടത്തിയിരു 
ന്നെങ്കില്‍ നിനക്കെതിരെയുള്ള നടപടി നിര്‍ത്ത 
ലാക്കുക സാധ്യമായിരുന്നു. അതിനുപകരം 
അവര്‍ നിന്നോടു പ്രവചിച്ചത്‌ പൊള്ളയും 
ആകര്‍ഷകവുമായ വെളിപാടുകളാണ്‌. 

തെരുവിലൂടെ കടന്നുപോകുന്നവര്‍ നിന്‍െറ 
നേരെ കൈകൊട്ടുന്നു. യെരൂശലേം പുത്രി 
യുടെ നേരെ അവര്‍ ചുളം കുത്തുകയും തലയാ 
ട്ടുകയും ചെയ്യുന്നു. അവര്‍ ചോദിക്കുന്നു, “സൌ 
ന്ദര്യത്തിനന്‍െറെ രനച്ചുരുക്കവും” “ഭൂമിയിലെ 
അതിശയവും” എന്നു കേള്‍വികേട്ട നഗരം ഇതു 
തന്നെയോ?” 

1നിന്‍െറ മുഴുവന്‍ ശത്രുക്കളും നിനക്കെതിരെ 
വാപൊളിക്കുന്നു. അവര്‍ ചൂളം കുത്തുകയും 
പല്ലിറുമ്മുകയും ചെയുന്നു, “നമ്മള്‍ അവരെ 
വിഴുങ്ങിക്കളഞ്ഞു. ഓഹോ, ഇതാണ്‌ നമ്മള്‍ 
കാത്തിരുന്നദിവസം; അത്‌ വരികയും നമ്മള്‍ 
അതിനെ കാണുകയും ചെയ്തിരിക്കുന്നു,” 
എന്ന്‌ അവര്‍ പറയുന്നു. 

17താന്‍ ഉദ്ദേശിച്ചത്‌ യഹോവ ചെയ്തിരി 
ക്കുന്നു; തന്‍െറ ഭീഷണി അവന്‍ നടത്തിയിരി 
ക്കുന്നു. വളരെ പണ്ട്‌ താന്‍ കല്ലിച്ചിരുന്നത്‌ 
അവന്‍ പ്രവര്‍ത്തിച്ചിരിക്കുന്നു. എല്ലാം അവന്‍ 
തകര്‍ത്തു; ഒട്ടും ദയ കാട്ടിയതുമില്ല. നിന്നെ 
പ്രതി ആഹ്്റാദിക്കാ൯ന്‍ അവന്‍ നിന്‍െറ ശത്രുവി 
ന്‌ ഇടകൊടുത്തിരിക്കുന്നു. നിന്‍െറ പ്രതിയോ 
ഗികളെ അവന്‍ ശക്തരാക്കി. * 

18സീയോന്‍പുത്രിയുടെ മതിലേ, യഹോവ 
യോടു ഹൃദയത്തില്‍ത്തട്ടി വിളിച്ചു കരയുവിന്‍. 
പകലും രാവും നിന്‍െറ കണ്ണുനീര്‍ അണ 
പൊട്ടി ഒഴുകട്ടെ. നിര്‍ത്തരുത്‌; നിന്‍െറ കണ്ണീ 
രൊഴുക്കല്‍ നിര്‍ത്തരുത്‌. 

രാത്രിയില്‍ എഴുന്നേറ്റ്‌ പ്രാര്‍ത്ഥിക്കുക. 
രാത്രിയുടെ ഓരോ യാമത്തിലും നിലവിളി 
ക്കുക. യഹോയുടെ മുമ്പില്‍ചെന്ന്‌ ദയ യാചി 
ക്കുവിന്‍. തെരുവുകളുടെ അറ്റത്ത്‌ വിശപ്പുകൊ 
ണ്ടു മയങ്ങിവീണ നിന്‍റെ പൈതങ്ങള്‍ക്കു 
വേണ്ടി അവന്‍െറ മുമ്പില്‍ കൈ കൂപ്പുക. 

20“യഹോവേ, ഇത്തരത്തില്‍ നീ ചെയ്തിരി 
ക്കുന്നത്‌ ആരോടാണെന്നു കാണുകയും ശ്രദ്ധി 
ക്കുകയും ചെയ്യേണമേ. അവരുടെ സന്താനങ്ങ 
ളെ, അവര്‍ താലോലിച്ച കുഞ്ഞുങ്ങളെ, സ്ത്രീ 
കള്‍ തിന്നേണമോ? യഹോയുടെ ആലയത്തി 


























നിന്‍െറ ശക്തരാക്കി “നിന്‍െറ ശത്രുക്കളുടെ 
കൊമ്പുകളെ അവന്‍ ഉയര്‍ത്തിയിരിക്കുന്നു” എന്നര്‍ത്ഥം. 


വിലാപങ്ങള്‍ 2:12-3:16 


നകത്ത്‌ പുരോഹിതരും പ്രവാചകരും കൊല്ല 

പ്പെടേണമോ? 
യുവാക്കളും 

നിലത്തു കിടക്കുന്നു. 


വൃദ്ധന്മാരും തെരുവുകളില്‍ 
എന്‍െറ കന്യകമാരും 
വിശിഷ്ടയുവാക്കളും യുദ്ധത്തില്‍ വീണു 
പോയി. യഹോവേ കോപം വന്ന ദിവസം 
നീ അവരെ കൊന്നു; കരുണയില്ലാതെ നീ 
അവരെ കൊന്നുകളഞ്ഞു. 

2യഹോവ കോപിച്ചാല്‍ ആരും രക്ഷപ്പെടു 
കയോ ജീവിക്കുകയോ ചെയ്യില്ല എന്നു കാണി 
ക്കാ൯വേണ്ടി, ഒരുത്സവത്തിന്‌ ആളുകളെ വിളി 
ക്കുന്നതു പോലെ ആളുകളെ വിളിച്ച്‌ അവ 
രോടു വട്ടമിട്ട്‌ എന്നെ ഭയപ്പെടുത്താന്‍ നീ 
ആഹ്വാനം ചെയ്തു. ഞാന്‍ താലോലിക്കുകയും 
വളര്‍ത്തുകയും ചെയ്ത ആ കുഞ്ഞുങ്ങളെ 
എന്‍െറ ശത്രു മുടിച്ചുകളഞ്ഞു. 








ദുരിതത്തിന്‍െറ പൊരുള്‍ 

യഹോയുടെ കോപത്തില്‍നിന്നും വരുന്ന 

വലിയ ദുരിതം കണ്ടവന്‍ ഞാനാകുന്നു. 

2വെളിച്ചത്തിലല്ല ഇരുട്ടില്‍ യഹോവ എന്നെ 
നയിക്കുകയും വഴിനടത്തുകയും ചെയ്തു. 

വീണ്ടും വീണ്ടും ദിവസം മുഴുവനും 
യഹോവ എനിക്കെതിരെ മാത്രം കൈ തിരിച്ചു. 
ന്‍െറ മാംസവും തൊലിയും അവന്‍ 
ജീര്‍ണ്ണിപ്പിച്ചിരിക്കുന്നു; എന്‍റെ അസ്ഥികള്‍ 
അവന്‍ തകര്‍ത്തുകളഞ്ഞു. യഹോവ എനിക്കെ 
തിരെ യുദ്ധത്തിനു കോട്ടകള്‍ പണിയുകയും 
പട്ടിണിയും ആലസ്യവും കൊണ്ട്‌ എന്നെ 
പൊതിയുകയും ചെയ്യുന്നു. 

ശാശ്വതമായി മരിച്ചവരെയെന്ന പോലെ 
എന്നെ അവന്‍ ഇരുണ്ട ഇടങ്ങളില്‍ പാര്‍പ്പിച്ചു. 
"പുറത്തുപോകാന്‍ കഴിയാത്തവണ്ണം യഹോ 
വ എനിക്കുചുറ്റും ഒരു മതില്‍കെട്ടി. എന്നെ 
അവന്‍ കനത്ത പിച്ചളച്ചങ്ങലയിലിട്ടു. 

രക്ഷിക്കണേ എന്നു ഞാന്‍ വിളിച്ചുകരയു 
മ്പോഴും യഹോവ എന്‍െറ പ്രാര്‍ത്ഥന തട്ടിക്കള 
യുന്നു. 

ഞാന്‍ പോകാന്‍ ഉദ്ദേശിച്ച വഴികള്‍ അവന്‍ 
വെട്ടുകല്പൂകെട്ടി മുട്ടിച്ചിരിക്കുന്നു. എന്‍െറ 
പാതകളെ അവന്‍ വളവും തിരിവും ഉള്ളതാക്കി 
യിരിക്കുന്നു. 

10യഹോവ എനന്‍െറമേല്‍ ചാടിവീഴാ൯ ഒളി 
ഞ്ഞിരിക്കുന്ന ഒരു കരടിയെപ്പോലെയും ആക്ര 
മിക്കാ൯ പതിയിരിക്കുന്ന ഒരു സിംഹത്തെപ്പോ 
ലെയുമാണ്‌. 

1അവന്‍ എന്‍െറ വഴിയില്‍ എന്നെ പിന്തു 
ടരുകയും എന്നെ മാന്തിക്കീറുകയും ഏകാകി 
യാക്കുകയും ചെയ്തു. 

12അവന്‍ വില്ലു കുലയ്ക്കുകയും എന്നെ ഉന്നം 
പരിശീലിക്കാന്‍ ഉപയോഗിക്കുകയും ചെയ്തു. 

13അവനന്‍െറെ ആവനാഴിയിലെ അസ്ത്രങ്ങള്‍ 
അവന്‍ എന്‍െറ വൃക്കകളിലേക്കു പായിച്ചിരി 
ക്കുന്നു. 

14എന്‍റെറ സകല ആളുകളും എന്നെ കളി 
യാക്കി ചിരിക്കുകയും ദിവസം മുഴുവന്‍ എന്നെ 
കളിയാക്കി പാടുകയും ചെയ്യുന്നു. 

15യഹോവ കയ്ക്കുന്ന വസ്തുക്കള്‍ എന്നില്‍ 
നിറയ്ക്കുകയും കയ്പുനീരുകൊണ്ട്‌ എന്നെ 
പൂരിതമാക്കുകയും ചെയ്തു. 

16യഹോവ എനിക്കു ചവയ്ക്കാന്‍ ചരല്‍ക്ക 
ല്ലുതന്നു; എന്‍റെ പല്ലുകള്‍ പൊടിഞ്ഞു 
പോയി; എന്നെ അവന്‍ പൊടിയിലിട്ട ചവിട്ടി 
ത്തേച്ചു. 





























വിലാപങ്ങള്‍ 3:17-62 


17സമാധാനത്തിനു വേണ്ടിയുള്ള സകല പ്ര 
ത്യാശയും ഞാന്‍ കൈവിട്ടിരിക്കുന്നു, എനെറെ 
നല്ലകാലം ഞാന്‍ മറന്നുപോയിരിക്കുന്നു. 

18“തഹോവയിലുള്ള എന്‍െറ പ്രതീക്ഷ 
നശിച്ചുപോയി” എന്നു ഞാന്‍ സ്വയം പറ 


784 


നമ്മുടെ ചെയ്തികളെ നമുക്ക്‌ സൂക്ഷ്മ 
മായി പരിശോധിക്കാം; എന്നിട്ടു നമുക്ക്‌ 
യഹോവയിങ്കലേക്കു മടങ്ങിപ്പോകാം. 

നമ്മുടെ ഹൃദയവും നമ്മുടെ കൈകളും 
സ്വര്‍ഗ്ഗസ്ഥനായ ദൈവത്തിലേക്കു ഉയര്‍ത്താം. 





ഞ്ഞു. 

19 എനെറെ ദുരിതവും അശാന്തിയും ഞാന്‍ 
കുടിച്ച കയ്പുനീരും കാകോളവും ഓര്‍ക്കുന്നു. 

20 എന്‍െറ എല്ലാ ദുരിതങ്ങളും തീര്‍ച്ചയായും 
ഞാന്‍ ഓര്‍ക്കുന്നു; അതുകൊണ്ട ഞാന്‍ വിഷാദ 
വാനാണ്‌. 

എങ്കിലും ഇക്കാര്യത്തെപ്പറ്റി ചിന്തിക്കു 
മ്പോള്‍ എനിക്കു പ്രത്യാശയുണ്ടാകുന്നു. ഞാന്‍ 
ചിന്തിക്കുന്നത്‌ ഇതാണ്‌: 

മായഹോയുടെ സ്നേഹപ്രവൃത്തികള്‍ അവ 
സാനിക്കാറില്ല; അവന്‍െറ കാരുണ്യങ്ങളും അവ 
സാനിക്കാറില്ല. 

23അവ ഓരോ പുലരിയിലും പുതുതാണ്‌; 
യഹോയുടെ വിശ്വസ്തത അപാരം തന്നെ. 

24എനന്‍െറ ആത്മാവ്‌ പറയുന്നു, “യഹോവ 
യാണെന്‍െറെ ദൈവം. “അതുകൊണ്ട്‌ ഞാന്‍ 
അവനില്‍ ആശ്രയിക്കും. 











2അവനെ കാത്തിരിക്കുന്നവനും അവനെ 
തേടുന്നവനും, യഹോവ നല്ലവനത്രെ. 

2യേഹോവയിലുള്ള രക്ഷയ്ക്കായി അടക്ക 
ത്തോടെ പ്രത്യാശിക്കുന്നത്‌ ഒരുവനു നന്ന്‌. 

2 ബാല്യത്തില്‍ അച്ചടക്കം പഠിക്കുന്നത്‌ പുരു 
ഷനു നന്ന്‌. 

യഹോവ അവന്‍െറമേല്‍ നുകം വെക്കു 
മ്പോള്‍ അവന്‍ തനിച്ചും അടക്കത്തോടെയും 
ഇരിക്കട്ടെ. 

29അവന്‍ പൊടിയോളം തന്‍െറ മുഖം താഴ്ത്ത 
ട്ടെ. അപ്പോള്‍ അവന്‍െറ ജീവന്‍ പ്രത്യാശ 
ഉണ്ടായേക്കാം. 

തന്നെ അടിക്കുന്നവന്‌ അവന്‍ കവിള്‍ 
കാണിച്ചു കൊടുക്കട്ടെ. അവനില്‍ അങ്ങനെ 
നിന്ദ നിറയട്ടെ. 

3ഇതു ഞാന്‍ പറയുന്നു കാരണം യഹോവ 
ഒരുവനെ എന്നെത്തേക്കുമായി ഉപേക്ഷിക്കില്ല. 

ദാഇതു ഞാന്‍ പറയുന്നു കാരണം ദുരിതത്തി 
ലാക്കിയെങ്കില്‍ അവന്‍ കരുണയും കാണിക്കും; 
അവന്‍റെ സ്നേഹപ്രവൃത്തികള്‍ അത്രയ്ക്കു 
കരുണയുള്ളതാണ്‌. 

ഇതു ഞാന്‍ പറയുന്നു കാരണം ജനങ്ങളെ 
വേദനിപ്പിക്കാനോ ദുരിതത്തിലാക്കാനോ 
യഹോവയ്ക്കു താല്പര്യമില്ല. 

ഭൂമിയില്‍ തടവിലായിരിക്കുന്ന സകല 
പേരും തന്‍െറ കാല്‍ക്കീഴില്‍ ഞെരിക്കപ്പെടണ 
മെന്ന്‌ യഹോവ ആഗ്രഹിക്കുന്നില്ല. 

വിചാരണയില്‍ കഴിയുന്നവനോടു മനു 
ഷയര്‍ അനീതി കാട്ടുന്നതു കാണാന്‍ യഹോവ 
ആഗ്രഹിക്കുന്നില്ല. 

3ഒരുവന്‍ കോടതിയില്‍ ന്യായം വളച്ചൊടി 
ക്കുന്നത്‌ യഹോവ ഇഷ്ടപ്പെടുന്നില്ല. 

37യഹോവ കല്ലിക്കാതെ ഒരുവനും എന്തെ 
ങ്കിലും പറയാനും അതു സംഭവിപ്പിക്കാനും കഴി 
യില്ല. 

38അസന്തുഷ്ടവും സന്തുഷ്ടവുമായ കാര്യ 
ങ്ങള്‍ രണ്ടും സംഭവിക്കുന്നത്‌ അത്യുന്നതനായ 
ദൈവത്തിന്‍െറ കല്പ നയ്ക്കാത്തല്ലയോ? 

ഇപ്പോഴും ജീവനോടെ ഇരിക്കുകയാണെ 
ങ്കില്‍ ഒരുവന്‍ തന്‍െറ പാപങ്ങളെ (അവയ്ക്കു 
ള്ള ശിക്ഷയൊപ്പറ്റി മുറുമുറുക്കുന്നതെന്തിന്‌? 


“ഞങ്ങള്‍ പാപം ചെയ്യുകയും കഠിനഹൃദയ 
രാവുകയും ചെയ്തിരിക്കുന്നു. നീ (യഹോവ) 
ഞങ്ങളോടു പൊറുത്തിട്ടില്ല. 

43നീ ഞങ്ങളെ കോപത്തില്‍ പുതയ്ക്കുകയും 
വേട്ടയാടുകയും ചെയ്തിരിക്കുന്നു. നീ ഞങ്ങ 
ളെ നിഷ്കരുണം കൊന്നിരിക്കുന്നു. 

44ഒരു പ്രാര്‍ത്ഥനയും നിന്നിലേക്കെത്താതി 
രിക്കാന്‍ ഒരു മേഘംകൊണ്ടു നീ നിന്നെത്തന്നെ 
പുതച്ചിരിക്കുന്നു. 

4ടഅന്യരാഷ്ട്രങ്ങളുടെ ഇടയില്‍ നീ ഞങ്ങളെ 
നിഷ്പ്രയോജനവസ്തുവും ചവറും പോലെ 
ആക്കിക്കളഞ്ഞു. 





ഞങ്ങളുടെ സകലശത്രുക്കളും ഞങ്ങളുടെ 
നേരെ വാപിളര്‍ക്കുന്നു. 

പേടിയും വീഴ്ചയും നാശവും തകര്‍ച്ചയും 
ഞങ്ങള്‍ അനുഭവിച്ചിട്ടുണ്ട്‌.” 

484എന്‍റെറ ജനത്തിന്‍റെറ വിനാശം കാരണം 
എന്‍െറ കണ്ണില്‍നിന്ന്‌ നീര്‍ച്ചാലുകള്‍ ഒഴു 
കുന്നു. 

49നിവാരണമില്ലാതെ, തോരാതെ, എന്‍െറ 
കണ്ണു കണ്ണുനീര്‍ പൊഴിക്കുന്നു. 

യഹോവ സ്വര്‍ഗ്ഗത്തില്‍നിന്നു താഴോട്ടു 
നോക്കി എന്താണു സംഭവിക്കുന്നതെന്ന്‌ 
കാണും വരെ ഇതു തുടരും. 

എന്‍റ നഗരത്തിലെ പെണ്‍കുട്ടികള്‍ക്കു 
സംഭവിച്ചിരിക്കുന്നതു കണ്ട്‌ എന്‍െറ കണ്ണൂകള്‍ 
കണ്ണുനീരുകൊണ്ട്‌ നിറഞ്ഞിരിക്കുന്നു. 

ഒരു കാരണവുമില്ലാതെ എന്‍െറ ശത്രുക്ക 
ളായിത്തീര്‍ന്നവര്‍ ശരിക്കും ഒരു പക്ഷിയെ 
എന്നപോലെ എന്നെ വേട്ടയാടി. 
5അവര്‍ ഒരു കുഴിയില്‍ എന്നെ ജീവനോടെ 
എറിയുകയും എനന്‍െറമേല്‍ കല്ലെറിയുകയും 
ചെയ്തു. 

ട4വെള്ളം എന്‍െറ തലയ്ക്കുമീതെ ഒഴുകി; 
ഞാന്‍ പറഞ്ഞു, “ഞാന്‍ അവസാനിച്ചിരി 
ക്കുന്നു.” 

ട്യഹോവേ അത്യഗാധമായ കുഴിയില്‍ 
നിന്ന്‌ ഞാന്‍ നിന്‍െറ നാമത്തെ വിളിച്ചപേ 
ക്ഷിക്കുന്നു. 








56നിന്‍െറ ചെവി എന്നില്‍നിന്നും തിരിക്കു 
കയും സഹായത്തിനായുള്ള എന്‍െറ വിളി 
കേള്‍ക്കാതിരിക്കുകയും ചെയ്യരുതേ. 

ട്ഞാന്‍൯ നിന്നെ വിളിച്ചപേക്ഷിക്കുമ്പോള്‍ 
അടുത്തു വരികയും, “ഭയപ്പെടേണ്ടാ” എന്ന്‌ 
എന്നോടു പറയുകയും ചെയ്യേണമേ. 

5തഹോവേ, എന്നെ പ്രതിരോധിക്കുകയും 
രക്ഷിക്കുകയും വേണമേ. 

യഹോവേ, എന്‍െറ ദുരിതം കാണേണമേ; 
ന്യായാലയത്തില്‍ എനിക്കു നീതിതരേണമേ. 

അവരുടെ സകലപ്രതികാരങ്ങളും എനി 
ക്കെതിരെയുള്ള സകലആലോചനകളും 
കാണേണമേ! 

യഹോവേ, അവരുടെ പരിഹാസവും 
എനിക്കെതിരെയുള്ള സകലആലോചനകളും 
നീ കേള്‍ക്കേണമേ! 

എന്‍െറ ശത്രുക്കളുടെ സംസാരവും മുറുമു 
റുക്കലും സദാനേരവും എനിക്കെതിരെയാണ്‌. 











785 


നോക്കു; അവര്‍ ഇരിക്കുമ്പോഴായാലും നില്‍ 
ക്കുമ്പോഴായാലും അവരുടെ പരിഹാസപ്പാ 
ട്ടിന്‌ ഞാനാണു വിഷയം. 

യഹോവേ, അവര്‍ ചെയ്തതിനുള്ള പ്രതി 
ഫലം അവര്‍ക്കു തിരിച്ചുകൊടുക്കേണമേ. 

ഭകഠിനമായഹൃദയം അവര്‍ക്കു നല്‍കേണമേ! 
നിന്‍െറ ശാപം അവരുടെമേല്‍ ആക്കേണമേ! 

അവരെ കോപത്തോടെ വേട്ടയാടുകയും 
യഹോയുടെ ആകാശത്തിനു കീഴെവെച്ച്‌ നശി 
പ്പിക്കുകയും ചെയ്യേണമേ. 





യെരൂശലേം ആക്രമണത്തിന്‍െറ ഭീകരതകള്‍ 
൧. വര്‍ണം എങ്ങനെ കറുത്തതായി? നല്ല 

തങ്കം എങ്ങനെ മാറിപ്പോയി? എല്ലാ തെരു 
വുകളുടെയും അറുതികളില്‍ രത്നങ്ങള്‍ ചവ 
റൂപോലെ ചൊരിഞ്ഞിരിക്കുന്നു. 

2തങ്കംപോലെ വിലപ്പെട്ട സ്വീയോന്‍റെറ സല്‍ 
പുത്രന്മാര്‍ എങ്ങനെ ഒരു സാധാരണ കുശവന്‍ 
ഉണ്ടാക്കിയ വിലകുറഞ്ഞ മണ്‍പാത്രങ്ങള്‍ പോ 
ലെ ഇപ്പോള്‍ എണ്ണപ്പെടുന്നു. 

കാട്ടുനായ്‌ പോലും തന്‍െറ കുഞ്ഞുങ്ങളെ 
മുലയൂട്ടാറുണ്ട്‌. കുറുക്കച്ചിപോലും തന്റെ 
കുഞ്ഞുങ്ങളെ മുലകുടിപ്പിക്കാറുണ്ട്‌. എന്നാല്‍ 
മരുഭൂമിയിലെ ഒട്ടക ക്ഷികളെപ്പോലെയാണ 
വൾ. എന്‍െറ ജനത്തിന്‍െറ പുത്രി ക്രൂരയാണ്‌. 

മുലയുണ്ണൂന്ന കുഞ്ഞിന്‍െറ നാവ്‌ ദാഹ 
ത്തില്‍ അവന്‍െറ അണ്ണാക്കോടു പറ്റുന്നു. പിച്ച 
നടക്കുന്ന കുട്ടികള്‍ അല്പം ചോദിക്കുന്നു. 
എന്നാല്‍ അവര്‍ക്കു വേണ്ടതു കൊടുക്കാന്‍ അവ 
ര്‍ക്ക്‌ ആരുമില്ല. 
ടവിശിഷ്ടഭക്ഷണം കഴിച്ചവരിപ്പോള്‍ തെരു 
വുകളില്‍ പട്ടിണി കിടന്നു മരിക്കുന്നു. ഏറ്റ 
വിലകൂടിയ വസ്ത്രങ്ങള്‍ ധരിക്കും എന്ന്‌ 

ുണ്ടായിരുന്നവര്‍ നഗരത്തിലെ കുപ്പത്തൊ 

ടി ളില്‍നിന്ന്‌ കിട്ടിയതു ധരിക്കുന്നു. 

അതുകൊണ്ട്‌, യെരൂശലേമിന്‍റെ പാപം 
സൊദോമിന്‍െറ പാപത്തേക്കാള്‍ വലുതാണ്‌. 
ആരും അവളെ (സൊദോമിനെ) ആക്രമിക്കാ 
തെ തന്നെ നൊടിയിടകൊണ്ട്‌ അവള്‍ നശിപ്പി 
ക്കപ്പെട്ടു. ചില യെഹൂദക്കാര്‍ വിശിഷ്ടമായ 
രീതിയില്‍ ദൈവത്തിനു സമര്‍പ്പിക്കപ്പെട്ടവര്‍. 

"അവളുടെ (യെരൂശലേമിന്‍റെ) പ്രത്യേകമാ 
യരീതിയില്‍ ദൈവത്തിനു സമര്‍പ്പിക്കപ്പെട്ു 
ജനങ്ങള്‍ ഹിമത്തെക്കാളും നിര്‍മ്മലരായിരുന്നു. 
പാലിനെക്കാള്‍ വെണ്‍മയുള്ളവരും ആയി 
രുന്നു. അവരുടെ അസ്ഥികള്‍ പവിഴത്തെക്കാള്‍ 
ബലമുള്ളതും ശരീരങ്ങള്‍ ഇന്ദ്രനീലം പോലെ 
കഠിനവുമായിരുന്നു. 

ഇപ്പോള്‍ അവര്‍ ഇല്ലറക്കരിയെക്കാള്‍ കറു 
ത്തിരിക്കുന്നു. അവരെ തെരുവുകളില്‍ തിരിച്ച 
റിയുന്നില്ല. അവരുടെ തൊലി അവരുടെ 
അസ്ഥികളില്‍ ചുരുങ്ങിമുറുകിയിരിക്കുന്നു. ഒരു 
eS ee അതുണങ്ങിപ്പോയിരിക്കുന്നു. 

ടപട്ടിണികൊണ്ടു മരിച്ചവരെക്കാള്‍ ഗുണം 
യുദ്ധത്തില്‍ മരിച്ചവര്‍ക്കാണ്‌. നിലത്തിലെ 
അനുഭവം കിട്ടാതെ പോയവരേക്കാള്‍ ഗുണം 
വാളുകൊണ്ട്‌ മുറിവേറ്റവര്‍ക്കത്രെ. 

10അതീവ വാത്സല്യമുള്ള സ്ത്രീകള്‍പോലും 

















വിലാപങ്ങള്‍ 3:63-5:1 


അവന്‍ ഒരു തീ കൊളുത്തുകയും അതു സീയോ 
നിന്‍റെ അടിത്തറവരെ ചുട്ടുകളയുകയും 
ചെയ്തു. 

12യെരൂശലേം കവാടങ്ങളിലൂടെ ശത്രുക്കള്‍ 
ക്കു കടക്കാനാവുമെന്ന്‌ ഭൂമിയിലുള്ള രാജാക്ക 
ന്മാര്‍ക്കു വിശ്വസിക്കാന്‍ കഴിഞ്ഞില്ല. 

3അവളുടെ പ്രവാചകരുടെ പാപങ്ങളും 
പുരോഹിതരുടെ അക്രമങ്ങളും കാരണം നിരപ 
രാധികളുടെ രക്തം അവളുടെ ഉള്ളില്‍ അവര്‍ 
തൂവിച്ചതു കാരണം 

4രക്തം കൊണ്ട്‌ അശുദ്ധമായ തെരുവുകളി 
ലൂടെ ജനങ്ങള്‍ അന്ധരായി അലഞ്ഞു. ആരും 
തൊടാന്‍പോലും മടിക്കത്തക്കവണ്ണം അവരുടെ 
വസ്ത്രങ്ങളില്‍ രക്തം പുരണ്ടിരുന്നു. 

15“താറുവി൯! മാറുവി൯! ഞങ്ങളെ തൊട 
രുത്‌!” ജനം വിളിച്ചുപറഞ്ഞു. ആ ജനങ്ങള്‍ 
അലയാന്‍ തുടങ്ങി. അനൃരാഷ്ട്രക്കാര്‍ പറഞ്ഞു: 
“അവര്‍ നമ്മോടൊപ്പം വസിക്കാന്‍ ഞങ്ങളാ 
ഗ്രഹിക്കുന്നില്ല.” 

1യഹോവ സ്വയം അവരെ ചിതറിച്ചുകള 
ഞ്ഞു. അവന്‍ അവരെ സംരക്ഷിക്കുന്നുമില്ല. 
പുരോഹിതരോടു ആദരവു കാട്ടാതെയായി. 
വൃദ്ധന്മാരോടു ദയയും കാട്ടിയിരുന്നില്ല. 
17ഞങ്ങള്‍ക്കുള്ള സഹായത്തിനുവേണ്ടി ഇട 
വിടാതെ നോക്കി ഞങ്ങളുടെ കണ്ണുകള്‍ ക്ഷയി 
ച്ചുപോയി. നോക്കിയത്‌ വെറുതെയുമായി. 
ഞങ്ങളെ രക്ഷിക്കാന്‍ ഒരു രാഷ്ട്രത്തിനുവേണ്ടി 
ഞങ്ങള്‍ വീണ്ടും വീണ്ടും നിരീക്ഷണഗോപു 
രത്തില്‍ നിന്നു പ്രതീക്ഷയോടെ നോക്കി. 
പക്ഷേ ഞങ്ങളുടെ കാത്തിരിപ്പ്‌ വിഫലമായി. 
ഒരു രാഷ്ട്രത്തിനും ഞങ്ങളെ രക്ഷിക്കാനായില്ല. 

18ഞങ്ങളുടെ നാല്‍ക്കവലകളില്‍ ഞങ്ങളെ 
വഴി നടത്താതിരിക്കാന്‍ അവര്‍ ഞങ്ങളുടെ 
പിന്നാലെ പതുങ്ങിനടന്നു. ഞങ്ങളുടെ അന്ത്യം 
അടുത്തുപോയി, ഞങ്ങളുടെ കാലം തികഞ്ഞി 
രിക്കുന്നു, കാരണം ഞങ്ങളുടെ അന്ത്യം എത്തി 
യിരിക്കുന്നു. 

19ഞങ്ങളെ വേട്ടയാടിയവര്‍ ആകാശത്തിലെ 
കഴുകന്മാരേക്കാള്‍ വേഗം കൂടിയവരായിരുന്നു. 
അവര്‍ മലകളില്‍ ഞങ്ങളെ തീവ്രമായി വേട്ട 
യാടി; മരുഭൂമിയില്‍ ഞങ്ങള്‍ക്കായി പതിയി 
രുന്നു. 

മിഞങ്ങളുടെ ജീവശ്വാസത്തെ, യഹോവ 
യുടെ അഭിഷിക്തനായവനെ അവര്‍ കെണി 
യില്‍ വീഴ്ത്തിയിരുന്നു. “രാഷ്ട്രങ്ങളുടെ ഇട 
യില്‍ അവന്‍ ഞങ്ങളെ രക്ഷിക്കും” എന്ന്‌ അവ 
നെപ്പറ്റി ഞങ്ങള്‍ പറഞ്ഞിരുന്നു. അത്‌ അവന്‍ 
തന്നെ ആയിരുന്നു.” 

2ഉനസുദേശക്കാരിയായ എദോം പുത്രിയേ, 
പാടുവിന്‍, മദിക്കുവിന്‍, ശിക്ഷയുടെ പാന 
പാത്രം നിന്‍െറ അടുത്തുവരും. നീ മത്തുപിടി 
ക്കുകയും നിന്നെത്തന്നെ നഗ്നയാക്കുകയും 
ചെയ്യും. 

2സീയോന്‍പുത്രീ, നിന്‍െറ പാപങ്ങള്‍ക്കുള്ള 
ശിക്ഷ പൂര്‍ത്തിയായിരിക്കുന്നു. യഹോവ ഇനി 
യും നിന്നെ പ്രവാസത്തിലേക്കു അയയ്ക്കില്ല. 
ഏദോം പുത്രീ, നിന്‍െറ പാപങ്ങള്‍ അവന്‍ 
വെളിപ്പെടുത്തുമ്പോള്‍ യഹോവ നിന്നെ 


























സ്വന്തം കൈകള്‍കൊണ്ട്‌ തങ്ങളുടെ മക്കളെ 
പാകം ചെയ്തു. യെരൂശലേമിനെ തകര്‍ത്ത 
പ്പോള്‍ അവര്‍ തിന്നത്‌ അതായിരുന്നു. 
യഹോവ തന്‍റ കോപം മുഴുവനും പ്രദര്‍ 
ശിപ്പിച്ചു; അവന്‍ തന്‍െറ കോപത്തിന്‍െറ ചൂട 
പുറത്തേക്കു ചൊരിഞ്ഞു. സീയോനില്‍ 





ശിക്ഷിക്കും. 


യഹോവയോടു ഒരു പ്രാര്‍ത്ഥന 
യഹോവേ, ഞങ്ങള്‍ക്കു സംഭവിച്ചതെന്താ 
ണെന്ന്‌ ഓർക്കേണമേ; ഞങ്ങളുടെ അപ 
മാനം ശ്രദ്ധകൊടുത്ത്‌ കാണേണമേ. 


വിലാപങ്ങള്‍ 5:2-22 


പൂര്‍വ്വികരില്‍നിന്ന്‌ ഞങ്ങള്‍ക്കു പാരമ്പര്യ 
മായി കിട്ടിയ നിലം അപരിചിതര്‍ക്കും ഞങ്ങ 
ളുടെ വീടുകള്‍ അന്യജനങ്ങള്‍ക്കും കൊടുത്തി 
രിക്കുന്നു. 





ഞങ്ങള്‍ അനാഥരായിരിക്കുന്നു; ഞങ്ങളുടെ 
അമ്മമാര്‍ വിധവകളെപ്പോലെ ആയിരിക്കുന്നു. 

“ഞങ്ങള്‍ കുടിക്കുന്ന വെള്ളത്തിന്‌ ഞങ്ങള്‍ 
വില കൊടുക്കേണ്ടിവന്നിരിക്കുന്നു. ഞങ്ങളുടെ 
മരത്തിനും വില കൊടുക്കേണ്ടിവന്നിരിക്കുന്നു. 

മരണത്തിന്‍െറ വക്കുവരേക്കും ഞങ്ങള്‍ വേട്ട 
യാടപ്പെട്ടു; ഞങ്ങള്‍ തളര്‍ന്നു പോയി, ഞങ്ങ 
ള്‍ക്കൂ വിശ്രമവുമില്ല. 

ആവശ്യത്തിനു ഭക്ഷണം കിട്ടാന്‍ ഈജി 
പ്തും അസ്സിര്യയുമായി ഞങ്ങള്‍ ഒരു കരാറു 
ണ്ടാക്കി. 








"പാപം ചെയ്തത്‌ ഞങ്ങളുടെ പൂര്‍വ്വിക 
ന്മാര്‍. അവര്‍ മരിച്ചു പോയി. 

എന്നാല്‍ ഞങ്ങള്‍ അവരുടെ പാപങ്ങള്‍ 
ക്കുള്ള ശിക്ഷ അനുഭവിക്കുകയാണ്‌. 

ദാസന്മാര്‍ ഞങ്ങളെ ഭരിക്കുന്നു. അവരുടെ 
പിടിയില്‍നിന്ന്‌ രക്ഷപ്പെടാന്‍ ഞങ്ങള്‍ക്കാവു 
ന്നില്ല. 

മരുഭൂമിയിലെ വിപത്തുകാരണം ഞങ്ങളുടെ 
ആഹാരം കൊണ്ടുവരുവാന്‍ ഞങ്ങള്‍ ജീവന്‍ 
പണയപ്പെടുത്തുന്നു. 

10പൊള്ളിക്കുന്ന വറുതി കാരണം ഞങ്ങളുടെ 
തൊലി ചൂളയെപ്പോലെ ചൂടായിരിക്കുന്നു. 

1സീയോനിലെ സ്ത്രീകളെയും യെഹൂദയി 
ലെ കന്യകമാരെയും അവര്‍ (ശത്രു സൈനി 
കര്‍) ബലാല്‍ക്കാരം ചെയ്തു. 


786 


12അവരുടെ ഉത്തരവനുസരിച്ച്‌ പ്രഭൂക്കളെ 
തൂക്കിക്കൊന്നു; മൂപ്പന്മാരോടു വേണ്ടവണ്ണം ആദ 
രവൂ കാട്ടിയതുമില്ല. 

യുവാക്കള്‍ അരകല്ലു തിരിക്കുന്നു. ചെറുപ്പ 
ക്കാര്‍ തങ്ങളുടെ കഠിനവേല കാരണം വേച്ചു 
പോകുന്നു. 

14മൂപ്പന്മാര്‍ നഗരകവാടങ്ങളില്‍നിന്ന്‌ അക 
ലെ പോയിരിക്കുന്നു; യുവാക്കള്‍ തങ്ങളുടെ 
സംഗീതവും നിര്‍ത്തിയിരിക്കുന്നു. 

ഞങ്ങളുടെ സന്തോഷം അവസാനിച്ചു; 
ഞങ്ങളുടെ നൃത്തം വിലാപമായി മാറി. 

കിരീടം ഞങ്ങളുടെ തലയില്‍നിന്ന്‌ വീണു 
പോയി; ഞങ്ങളോടു പരിതപിക്കുവി൯; കാര 
ണം ഞങ്ങള്‍ പാപം ചെയ്തിരിക്കുന്നു. 

17ഇതെല്ലാംകൊണ്ട്‌ ഞങ്ങള്‍ മനസ്സു തകര്‍ന്ന 
വരാണ്‌; ഇതെല്ലാംകൊണ്ട്‌ ഞങ്ങള്‍ ആശയറ്റ 
വരാണ്‌. 

18സീയോന്‍കുന്ന്‌ വിജനമായി, 
കുറുക്കന്മാര്‍ ചുറ്റിത്തിരിയുന്നു. 

19യഹോവേ, നീ എന്നെന്നും വാഴുന്നവന 
ലുയോ; നിന്‍െറ സിംഹാസനം തലമുറതലമു 
റയായി നിലനില്‍ക്കുന്നുവല്ലോ. 

20നീ ഞങ്ങളെ അവഗണിച്ചുകൊണ്ടേയിരി 
ക്കുന്നതെന്ത്‌? നീ ഇത്ര ദീര്‍ഘിച്ചകാലം ഞങ്ങ 
ളെ കയ്യൊഴിയുന്നതെന്ത്‌? 

2മയഹോവേ, ഞങ്ങള്‍ മടങ്ങിവരുന്നതിനായി 
നിന്നിലേക്കു ഞങ്ങളെ തിരിച്ചെടുക്കേണമേ; 
ഞങ്ങള്‍ മുമ്പുണ്ടായിരുന്ന നിലയിലേക്കു 
ഞങ്ങളെ പൂതുക്കേണമേ. 

ഒരുപക്ഷേ നീ ഞങ്ങളെ നിശ്ശേഷം വെടി 
ഞ്ഞിരിക്കുകയാവും; നീ ഞങ്ങളോടു അതി 
യായി കോപിച്ചിരിക്കയാവും. 








അവിടെ 











787 


യെഹെസ്കേൽ 


ആമുഖം 

13ബുസിയൂുടെ മകന്‍ യെഹെസ്‌കേല്‍ എന്ന 

പുരോഹിതനാകുന്നു ഞാന്‍. ബാബിലോ 
ണിലെ കെബാര്‍നദിയുടെ കരയില്‍ ഞാന്‍ 
പ്രവാസിയായിരുന്നപ്പോള്‍ ആകാശം തുറക്ക 
പ്പെടുകയും ദൈവത്തിന്‍െറ ദര്‍ശനങ്ങള്‍ ഞാന്‍ 
കാണുകയും ചെയ്തു. അത്‌ മുപ്പതാമാണ്ട്‌ 
നാലാംമാസം (ജൂലായ്‌) അഞ്ചാംതീയതി ആയി 
രുന്നു. 

യെഹോയാഖിീന്‍രാജാവ്‌ പ്രവാസത്തിലായ 
തിന്‍െറ അഞ്ചാമാണ്ടിലായിരുന്നു യെഹെസ്‌ 
കേലിന്‌ യഹോവയുടെ അരുളപ്പാടുണ്ടായത്‌. 
അവിടെവച്ച്‌ യഹോവയുടെ ശക്തി അവന്‍െറ 
മേല്‍ വന്നു. 








യഹോവയുടെ 
രഥം-ദൈവത്തിന്‍െറ സിംഹാസനം 

വടക്കുനിന്ന്‌ ഒരു വലിയ കൊടുങ്കാറ്റു വരു 
ന്നത്‌ യെഹെസ്‌കേല്‍ എന്ന ഞാന്‍ കണ്ടു. 
അത്‌ ഉരക്കന്‍കാറ്റോടു കൂടിയ ഒരു വലിയ 
മേഘമായിരുന്നു. അതില്‍നിന്ന്‌ തീ ആളുന്നു 
ണ്ടായിരുന്നു. അതിനുചുറ്റും പ്രകാശം മിന്നുന്നു 
ണ്ടായിരുന്നു. അത്‌ തീയില്‍ തിളങ്ങുന്ന കാച്ചിയ 
ലോഹം പോലെയിരുന്നു. $മേഘത്തിന്‍െറ 
ഉള്ളില്‍ മനുഷ്യരെപ്പോലെയുള്ള നാലു മൃഗങ്ങ 
ളുണ്ടായിരുന്നു. $പക്ഷേ ഓരോ മൃഗത്തിനും 
നാലു മുഖങ്ങളും നാലു ചിറകുകളും ഉണ്ടായി 
രുന്നു. 

"അവയുടെ കാലുകള്‍ നേരെയും പാദം പശു 





ണ്ടായിരുന്നു. ആ തീ മൃഗങ്ങളുടെ ഇടയില്‍ 
ചലിച്ചുകൊണ്ടേയിരുന്ന ചെറിയ തീപ്പന്ത 
ങ്ങള്‍പോലെ ആയിരുന്നു. തീ പ്രകാശത്തോടെ 
ജ്വലിക്കുകയും അതില്‍നിന്ന്‌ മിന്നല്‍ ഒളിചിത 
റുകയും ചെയ്തു! 14മൃഗങ്ങള്‍ മിന്നല്‍പോലെ 
വേഗത്തില്‍ പിന്നോട്ടും മുന്നോട്ടും ഓടി! 

1516ഞോന്‍ മൃഗങ്ങളെ നോക്കിക്കൊണ്ടിരിക്കു 
മ്പോള്‍ നിലത്തു തൊട്ടനിലയില്‍ നാലുചക്ര 
ങ്ങള്‍ ശ്രദ്ധിച്ചു. ഓരോ മൃഗത്തിന്‍െറയും നേരെ 
ഒരു ചക്രമുണ്ടായിരുന്നു. എല്ലാ ചക്രങ്ങളും ഒരേ 
പോലെയിരുന്നു. അവ നിര്‍മ്മലമായ മഞ്ഞ 
രതക്കല്ലില്‍ ഉണ്ടാക്കിയതുപോലെയിരുന്നു. ഒരു 
ചക്രത്തിനകത്ത്‌ വേറൊരു ചക്രം ഉള്ളതുപോ 
ലെയും അവ തോന്നിച്ചു. 1ചക്രങ്ങള്‍ക്ക്‌ ഏതു 
ദിശയിലേക്കും ചലിക്കാമായിരുന്നു. പക്ഷേ മൃഗ 
ങ്ങള്‍ അവ ചലിച്ചപ്പോള്‍ ചലിച്ചില്ല. 18ചക്രങ്ങ 
ളുടെ പട്ടകള്‍ പൊക്കമുള്ളതും ഭയങ്കരവുമായി 
രുന്നു! നാലുചക്രങ്ങളുടെയും പടുകളില്‍ കണ്ണു 
കളുണ്ടായിരുന്നു. 

19പക്രങ്ങള്‍ എല്ലായ്‌പ്പോഴും മൃഗങ്ങളോടൊ 
പ്പം നീങ്ങി. മൃഗങ്ങള്‍ മുകളില്‍ വായുവിലേക്കു 
പോയെങ്കില്‍ ചക്രങ്ങളും അവയോടൊപ്പം 
പോയി. 22അവ ആത്മാവ്‌ പോയിടത്തെല്ലാം 
പോയി. ചക്രങ്ങളും അവയോടൊപ്പം ചെന്നു. 
എന്തുകൊണ്ടെന്നാല്‍ മൃഗത്തിന്‍റെ ആത്മാവ്‌ 
ചക്രങ്ങളിലായിരുന്നു. അതുകൊണ്ട്‌ മൃഗങ്ങള്‍ 
നീങ്ങുമ്പോള്‍ ചക്രങ്ങളും നീങ്ങും. മൃഗങ്ങള്‍ 
നില്‍ക്കുമ്പോള്‍ ചക്രങ്ങളും നില്‍ക്കും. മൃഗങ്ങള്‍ 
വായുവിലേക്കു പോകുമ്പോള്‍ ചക്രങ്ങളും 














വി൯്തേപോലെയും ആയിരുന്നു. മിനുക്കിയ 
പിച്ചളപോലെ അവ തിളങ്ങി. അവയുടെ ചിറ 
കുകള്‍ക്കു കീഴെ മനുഷ്യന്‍െറ കൈകളുണ്ടായി 
രുന്നു. ആകെ നാലുമൃഗങ്ങളും അവയ്ക്കോരോ 
ന്നിനും നാലുമുഖങ്ങളും നാലു ചിറകുകളും 
ഉണ്ടായിരുന്നു. ചിറകുകള്‍ അന്യോന്യം തൊ 
ട്ടിരുന്നു. മൃഗങ്ങള്‍ നീങ്ങുമ്പോള്‍ എങ്ങോട്ടും 
തിരിഞ്ഞില്ല. നോക്കിയിടത്തേക്കുതന്നെ അവ 
സഞ്ചരിച്ചു. 

10ഓരോ മൃഗത്തിനും നാലു മുഖങ്ങളുണ്ടായി 
രുന്നു. മുന്‍വശത്ത്‌ അവ ഓരോന്നിനും മനുഷ്യ 
മുഖവും വലത്തുവശത്ത്‌ സിംഹമുഖവും ഇട 
ത്തുവശത്ത്‌ കാളമുഖവും പിന്‍വശത്ത്‌ കഴുക 
മുഖവുമായിരുന്നു. 1തൃഗങ്ങളുടെ ചിറകുകള്‍ 
അവയ്ക്കു മീതെ വിടര്‍ത്തിയിരുന്നു. ഓരോ 
മൃഗവും അതിന്‍െറ രണ്ടു ചിറകുകള്‍ നീട്ടി 
അടുത്തുള്ള മൃഗങ്ങളെ തൊടുകയും മറ്റേ രണ്ടു 
ചിറകുകള്‍കൊണ്ട്‌ സ്വന്തം ശരീരം മറയ്ക്കുക 
യും ചെയ്തു. 12ഓരോ മൃഗവും അതു നോക്കിയി 
ടത്തേക്കു തന്നെ സഞ്ചരിച്ചു. ആത്മാവിനു 
തോന്നിയിടത്തേക്കെല്ലാം അവ ചെന്നു. 
എന്നാല്‍ നീങ്ങുമ്പോള്‍ അവ എങ്ങോട്ടും തിരി 
ഞ്ഞില്ല. 13ഇങ്ങനെയാണ്‌ മൃഗങ്ങള്‍ കാഴ്ചയില്‍ 
തോന്നിച്ചത്‌. 

മൃഗങ്ങളുടെ ഇടയിലുള്ള സ്ഥലത്ത്‌ ആളി 
ക്കൊണ്ടിരുന്ന തീക്കനല്‍പോലെ എന്തോ ഒന്നു 


























കൂടെപോകും. എന്തുകൊണ്ടെന്നാല്‍ മൃഗങ്ങളു 
ടെ ആത്മാവ്‌ ചക്രങ്ങളിലായിരുന്നു. 

മൃഗങ്ങളുടെ തലകള്‍ക്കുമീതെ ഒരത്ഭുത 
വസ്തു ഉണ്ടായിരുന്നു. അത്‌ കമഴ്ത്തിവച്ച ഒരു 
കോപ്പ പോലെയിരുന്നു. ആ കോപ്പ സ്ഫടികം 
പോലെ നിര്‍മ്മലമായിരുന്നു. ഭ്കോപ്പയുടെ 
അടിയില്‍ മൃഗങ്ങള്‍ക്കോരോന്നിനും തൊട്ടടുത്തു 
ള്ള മൃുഗങ്ങള്‍വരെ എത്തുന്ന ചിറകുകളുണ്ടായി 
രുന്നു. സ്വന്തം ശരീരത്തെ മൂടിക്കൊണ്ടു രണ്ടു 
ചിറകുകള്‍ ഒരു ഭാഗത്തേക്കും രണ്ടു ചിറകുകള്‍ 
മറു ഭാഗത്തേക്കും വിരിഞ്ഞു നിന്നു. 

24അപ്പോള്‍ ഞാന്‍ ചിറകുകളുടെ ശബ്ദം 
കേട്ടു. മൃഗങ്ങള്‍ ചലിച്ചപോഴെല്ലാം ചിറകു 
കള്‍ വലിയ ശബ്ദമുണ്ടാക്കി. അവ കൂത്തിയൊ 
ഴുകുന്ന വെള്ളംപോലെ മുഴങ്ങി. സര്‍വ്വശക്ത 
നായ ദൈവത്തെപ്പോലെ അവ മുഴങ്ങി. ഒരു 
സൈന്യംപോലെയോ ഒരു ആള്‍ക്കൂട്ടം പോലെ 
യോ അവ മുഴങ്ങി. മൃഗങ്ങള്‍ നില്‍ക്കുമ്പോള്‍ 
അവ ചിറകുകള്‍ തങ്ങളുടെ പാര്‍ശ്വങ്ങളില്‍ 
താഴ്ത്തിവച്ചു. 

2ടതൃഗങ്ങള്‍ നില്‍ക്കുകയും ചിറകുകള്‍ താഴ്‌ 
ത്തുകയും ചെയ്തപ്പോള്‍ അവയുടെ തലയ്ക്കു 
മീതെയുള്ള കോപ്പയുടെ മുകളില്‍നിന്ന്‌ 
വേറൊരു വലിയ ഇരമ്പലുണ്ടായി. 24കോപ്പ 
യുടെ മുകളില്‍ സിംഹാസനം പോലെ എന്തോ 
ഒന്നുണ്ടായിരുന്നു. അത്‌ ഇന്ദ്രനീലക്കല്പുപോലെ 




















യെഹെസ്‌കേല്‍ 2:27-3:13 


നീലയായിരുന്നു. അതില്‍ മനുഷ്യനെപ്പോലെ 
യുള്ള ഒരു രൂപം ഇരുന്നിരുന്നു! 277അവനന്‍െറെ 
അരയ്ക്കു മേലോട്ടുള്ള ഭാഗത്ത്‌ ഞാന്‍ നോക്കി. 
അവന്‍ ചുട്ടലോഹം പോലെയിരുന്നു. അവ 
ന്‍െറ ചുറ്റും തീ ഉള്ളതുപോലെ തോന്നി! അവ 
നെറ അരയ്ക്കു താഴോട്ടുള്ള ഭാഗത്തും ഞാന്‍ 
നോക്കി. അത്‌ അഗ്നിപോലെ ദൃശ്യമായി. 
അവനുചുറ്റും തീപ്പൊരി ചിതറുന്നുണ്ടായിരു 
ന്നു. അവന്‍െറ ചുറ്റും പ്രകാശിച്ച വെളിച്ചം 
മേഘത്തിലെ മഴവില്പുപോലെയിരുന്നു. അത്‌ 
യഹോവയുടെ തേജസ്സായിരുന്നു. അതു ദര്‍ശി 
ച്ചതും ഞാന്‍ നിലത്തു കമിഴ്ന്നുവീണു സാഷ്‌ 
ടാംഗം നമസ്കരിച്ചു. അപ്പോള്‍ ഒരു ശബ്ദം 
എന്നോടു സംസാരിക്കുന്നതു ഞാന്‍ കേട്ടു. 

















ശബ്ദം പറഞ്ഞു, “മനുഷ്യപുത്രാ, എഴുന്നേ 
ല്‍ക്കുക. ഞാന്‍ നീയുമായി സംസാരിക്കും.” 
2അപ്പോള്‍ ഒരു കാറ്റുവന്ന്‌ എന്നെ എഴുന്നേല്‍ 
പ്പിച്ച്‌ കാലില്‍ നിര്‍ത്തി. എന്നോടു സംസാരി 
ച്ചവനെ ഞാന്‍ ശ്രദ്ധിച്ചുകേട്ടു. 3അവന്‍ 
എന്നോടു പറഞ്ഞു, “മനുഷ്യപുത്രാ, യിസ്ധ്രാ 
യേല്‍കുടുംബത്തോടു സംസാരിക്കാന്‍ ഞാന്‍ 
നിന്നെ അയയ്ക്കുകയാണ്‌. അവര്‍ പലതവണ 
എനിക്കെതിരെ തിരിഞ്ഞു. അവരുടെ പൂര്‍വ്വി 
കരും എനിക്കെതിരെ തിരിഞ്ഞു. അവര്‍ എനി 
ക്കെതിരെ പലവടും ചെയ്തിട്ടുണ്ടെ. 
ഇന്നും എനിക്കെതിരെ അവര്‍ പാപം ചെയ്തൂ 
കൊണ്ടേയിരിക്കുന്നു. ആ പൂര്‍വ്വികരുടെ പുത്ര 
ന്മാരോട്‌ സംസാരിക്കാന്‍ ഞാന്‍ നിന്നെ അയയ്‌ 
ക്കുന്നു. പക്ഷേ അവര്‍ മഹാശാഠ്യക്കാരും കര്‍ക്ക 
ശബാുദ്ധിക്കാരുമാണ്‌. എങ്കിലും നീ അവരോടു 
സംസാരിക്കണം. “നമ്മുടെ യജമാനനായ 
യഹോവ ഈ കാര്യങ്ങള്‍ പറയുന്നു” എന്നു 
നീ പറയണം. ടപക്ഷേ അവര്‍ നിന്നെ കേള്‍ക്കു 
കയില്ല. എനിക്കെതിരെ പാപം ചെയ്യുന്നത്‌ 
അവര്‍ നിര്‍ത്തുകയില്ല. കാരണം, അവര്‍ മഹാക 
ലഹികളാണ്‌- അവര്‍ എപ്പോഴും എനിക്കെ 
തിരെ തിരിയുന്നു. എന്നാല്‍ അവര്‍ ശ്രദ്ധിക്കു 
കയോ ശ്രദ്ധിക്കാതിരിക്കുകയോ ചെയ്താലും 
അവരുടെ ഇടയില്‍ ഒരു പ്രവാചകന്‍ ജീവി 
ച്ചിരിക്കുന്നുണ്ടെന്ന്‌ അവര്‍ അറിയുന്നതിനായി 
നീ ഈ കാര്യങ്ങള്‍ പറയണം. 
മനുഷ്യപുത്രാ, അവരെ നീ പേടിക്കരുത്‌. 
അവര്‍ പറയുന്നതിനെയും നീ പേടിക്കരുത്‌. 
അവര്‍ നിനക്കെതിരെ തിരിയുകയും നിന്നെ 
ദ്രോഹിക്കാന്‍ ശ്രമിക്കുകയും ചെയ്യുമെന്നതു 
നേരു തന്നെ. അവര്‍ മുള്ളുകളെപ്പോലെയി 
രിക്കും. തേളുകളുടെ കൂടെയാണ്‌ നീ പാര്‍ക്കുന്ന 
തെന്ന്‌ നിനക്കുതോന്നും. എന്നാല്‍ അവര്‍ പറ 
യുന്നതിനെ നീ പേടിക്കരുത്‌. അവര്‍ നിഷേധി 
കളാണ്‌. എന്നാലും അവരെ പേടിക്കരുത്‌. 
അവര്‍ ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും ഞാന്‍ പറ 
യുന്ന കാര്യങ്ങള്‍ നീ അവരോടു പറയണം. 
എനിക്കെതിരെ പാപം ചെയ്യുന്നത്‌ അവര്‍ നിര്‍ 
ത്തുകയില്ല. കാരണം അവര്‍ കലഹികളാണ്‌. 
“മനുഷ്യപുത്രാ, ഞാന്‍ നിന്നോടു പറയുന്ന 
കാര്യങ്ങള്‍ നീ ശ്രദ്ധിച്ചു കേള്‍ക്കണം. അവ 
രെപ്പോലെ നീ എനിക്കെതിരെ കലഹിക്കരുത്‌. 
നിന്‍െറ വായ തുറന്ന്‌ ഞാന്‍ നിനക്കു തരുന്നതു 
തിന്നുക. ഞാന്‍ പറയുന്ന വാക്കുകള്‍ ശ്രദ്ധിച്ച്‌ 
അത്‌ ജനത്തോടു പറയുകയും ചെയ്യുക.” 
$അപ്പോള്‍ എന്‍െറ നേരെ ഒരു കൈ നീളു 
ന്നത്‌ യെഹെസ്‌കേല്‍ എന്ന ഞാന്‍കണ്ടു. അത്‌ 
വാക്കുകള്‍ എഴുതിയ ഒരു ചുരുള്‍ പിടിച്ചിട്ടു 








പാപം 




















788 


ണ്ടായിരുന്നു. 14അവ൯ന്‍ ആ ചുരുള്‍ എന്‍െറ 
മുമ്പില്‍ നിവര്‍ത്തി. അതില്‍ മുന്‍ഭാഗത്തും 
പിന്‍ഭാഗത്തും എഴുത്തുണ്ടായിരുന്നു. അതില്‍ 
എല്ലാത്തരം ശോകഗാനങ്ങളും ശോകകഥകളും 
താക്കീതുകളും ഉണ്ടായിരുന്നു. 

ദൈവം എന്നോടു പറഞ്ഞു, “മനുഷ്യ 

പുത്രാ, നീ കാണുന്നതു തിന്നുക. ഈ ചുരുള്‍ 
തിന്നിട്ട്‌ യിസ്രായേല്‍ കുടുംബത്തോട്‌ ഈ 
കാര്യങ്ങള്‍ ചെന്നു പറയുക.” 

2അങ്ങനെ ഞാന്‍ വായ തുറക്കുകയും അവന്‍ 
ചുരുള്‍ എന്‍െറ വായില്‍ ഇടുകയും ചെയ്തു. 
എന്നിട്ട്‌ ദൈവം പറഞ്ഞു, “മനുഷ്യപുത്രാ, ഈ 
ചുരുള്‍ ഞാന്‍ നിനക്കു തരികയാണ്‌. അതു 
വിഴുങ്ങുക! ആ ചുരുള്‍ നിന്‍െറ ശരീരം നിറ 
യ്ക്കട്ടെ!” 
അതുകൊണ്ട്‌ ആ ചുരുള്‍ ഞാന്‍ തിന്നു. അത്‌ 
എന്‍െറ വായില്‍ തേന്‍പോലെ മധുരിച്ചു. 

അപ്പോള്‍ ദൈവം എന്നോടു പറഞ്ഞു, “മനു 
ഷ്ൃപുത്രാ, യിന്ധായേല്‍കുടുംബത്തിന്‍െറ അടു 
ക്കല്‍ ചെല്ലുക. എന്‍െറ വാക്കുകള്‍ അവനോടു 
പറയുക. ഞാന്‍ നിന്നെ അയയ്ക്കുന്നത്‌ അപ 
രിചിതഭാഷ സംസാരിക്കുന്ന അന്യജനങ്ങളുടെ 
അടുക്കലേക്കല്ല. വേറൊരു ഭാഷ നീ പഠിക്കേണ്ട 
തില്ല. ഞാന്‍ നിന്നെ അയയ്ക്കുന്നത്‌ യിസ്ധ്രാ 
യേല്‍കുടുംബത്തിന്‍െറ അടുക്കലേക്കാണ്‌ ! 
ഞോന്‍ നിന്നെ അയയ്ക്കുന്നത്‌ നിനക്കു മനസ്സി 
ലാകാത്ത കഠിനഭാഷകള്‍ സംസാരിക്കുന്നവ 
രുടെ പലപല ദേശങ്ങളിലേക്കല്ല. അവരോടു 
സംസാരിക്കാനാണു നിന്നെ ഞാനയച്ചിരുന്ന 
തെങ്കില്‍പോലും അവര്‍ നിന്നെ ശ്രദ്ധിച്ചു കേള്‍ 
ക്കുമായിരുന്നു. നീ പറയുന്നതു മനസ്സിലായി 
ല്ലെങ്കില്‍പോലും അവര്‍ ശ്രദ്ധിക്കുമായിരുന്നു. 
"അവര്‍ മഹാശാഠ്യൃക്കാരും തലക്കടുപ്പമുള്ള വരും 
കഠിനഹൃദയരുമാണ്‌. യിസ്രായേല്‍ ജനം നിന്നെ 
കേള്‍ക്കാന്‍ വിസമ്മതിക്കും. അവര്‍ക്കു ഞാന്‍ 
പറയുന്നതു ശ്രദ്ധിക്കാന്‍ ആഗ്രഹമില്ല! 
എന്നാല്‍ നിന്നെ ഞാന്‍ അവരോളം തന്നെ 
ശാഠ്യമുള്ളവനാക്കും. നിന്‍െറ തല അവരുടേതി 
നോളം തന്നെ കടുപ്പമുള്ളതായിരിക്കും! 9വില 
പിടിപ്പുള്ള ഒരു കല്ലുണ്ട, വജംപോലെ കടുപ്പ 
മുള്ള കല്ല. അതേപോലെ, ഞാന്‍ നിന്‍െറ തല 
അവരുടേതിനേക്കാള്‍ കടുപ്പമുള്ളതാക്കും. നീ 
അവരേക്കാള്‍ ശാഠ്യമുള്ളവനായിരിക്കും. അതു 
കൊണ്ട്‌ നീ അവരെ പേടിക്കുകയില്പ. എനിക്കെ 
തിരെ എപ്പോഴും തിരിയുന്ന അവരെ നീ പേടി 
ക്കുകയില്ല.” 

10അപ്പ്പോള്‍ ദൈവം എന്നോടു പറഞ്ഞു, “മനു 
ഷ്യപുത്രാ, ഞാന്‍ നിന്നോടു പറയുന്ന ഓരോ 
വാക്കും നീ ശ്രദ്ധിച്ചുകേള്‍ക്കുകയും ഓര്‍ക്കു 
കയും വേണം. പിന്നെ, പ്രവാസത്തിലുള്ള 
നിന്‍െറ ജനത്തിന്‍െറ അടുക്കല്‍ ചെന്ന്‌ നമ്മുടെ 
“യജമാനനായ യഹോവ ഈ കാര്യങ്ങള്‍ പറ 
യുന്നു” എന്നു പറയണം. അവര്‍ നിന്നെ ശ്രവി 
ക്കുകയില്ല. പാപം ചെയ്യുന്നത്‌ നിര്‍ത്തുകയു 
മില്ല. അവര്‍ ശ്രദ്ധിച്ചാലുമില്ലെങ്കിലും ഈ കാര്യ 
ങ്ങള്‍ നീ അവരോടു പറയണം.” 

12അപ്പോള്‍ ആത്മാവ്‌ എന്നെ എടുത്തുയര്‍ 
ത്തുകയും ഞാന്‍ എന്‍െറ പിന്നില്‍ ഒരു ശബ്ദം 
കേള്‍ക്കുകയും ചെയ്തു. അത്‌ ഇടിമുഴക്കം 
പോലെ അത്യുച്ചത്തിലായിരുന്നു. അതു പറ 
ഞ്ഞു, “യഹോവയുടെ പ്രതാപം അനുഗ്ഗഹീ 
തമാണ്‌!” പിന്നെ മൃഗങ്ങളുടെ ചിറകുകള്‍ 
ചലിക്കാന്‍ തുടങ്ങി. അന്യോന്യം തൊട്ടപ്പോള്‍ 
ചിറകുകള്‍ വളരെ വലിയശബ്ദമുണ്ടാക്കി. 























789 


അവയുടെ മുന്‍വശത്തുള്ള ചക്രങ്ങളും വലിയ 
ശബ്ദമുണ്ടാക്കിത്തുടങ്ങി-അത്‌ ഇടിമുഴക്കം 
പോലെ ഉച്ചത്തിലായിരുന്നു. 14ആത്മാവ്‌ 
എന്നെ പൊക്കി ദൂരെകൊണ്ടുപോയി. ഞാന്‍ 
അവിടം വിട്ടുപോയി. ഞാന്‍ അതീവദു:ഖിത 
നായിരുന്നു. എന്‍െറ ആത്മാവ്‌ ആകുലപ്പെട്ടി 
രുന്നു. എങ്കിലും യഹോവയുടെ ശക്തി ഞാന്‍ 
എന്നില്‍ അനുഭവിച്ചു! 1“കെബാര്‍നദിയുടെ 
കരയിലുള്ള തേല്‍-ആബീബില്‍ ബലമായി 
പാര്‍പ്പിക്കപ്പെട്ട യിസ്രായേല്‍ജനത്തിനന്‍െറ 
അടുക്കല്‍ ഞാന്‍ ചെന്നു. ഞെട്ടലോടെയും 
മിണ്ടാട്ടമില്ലാതെയും ഏഴുദിവസം ഞാന്‍ അവി 
ടെ അവരുടെ കൂടെ ഇരുന്നു. 

16ഏഴു ദിവസം കഴിഞ്ഞപ്പോള്‍ എനിക്ക്‌ 
യഹോവയുടെ അരുളപ്പാടുണ്ടായി. അവന്‍ പറ 
ഞ്ഞു, 1*മനുഷ്യപുത്രാു, ഞാന്‍ നിന്നെ യിസ്ധ്രാ 
യേലിനു കാവല്‍ക്കാരനാക്കുന്നു. ഞാന്‍ നി 
ന്നോടു പറയാന്‍ പോകുന്നകാര്യങ്ങള്‍ ശ്രദ്ധി 
ക്കുകയും യിസ്രായേലിന്‌ എന്‍െറ താക്കീ 
തുകള്‍ നല്‍കുകയും വേണം. 18'ഈ ദുഷ്ടന്‍ 
മരിക്കും!” എന്നു ഞാന്‍ പറഞ്ഞാല്‍ നീ അവനെ 
താക്കീതു ചെയ്യണം! അവന്‍െറ ജീവിതരീതി 
മാറ്റണമെന്നും ദുഷ്പ്രവൃത്തികള്‍ ചെയ്യുന്നതു 
നിര്‍ത്തണമെന്നും നീ അവനോടു പറയണം. 
അവനെ നീ താക്കീതു ചെയുന്നില്ലെങ്കില്‍ 
അവന്‍ മരിക്കും. പാപം ചെയ്തതുകൊണ്ട്‌ 
അവന്‍ മരിക്കും. പക്ഷേ അവന്‍െറ മരണത്തിന്‌ 
ഞാന്‍ നിന്നെയും ഉത്തരവാദിയാക്കും! കാരണം 
നീ അവന്‍െറ അടുക്കല്‍ പോകുകയും അവ 
ന്‍െറ പ്രാണനെ രക്ഷിക്കുകയും ചെയ്തി 
ല്ലല്ലോ. 

19“ജീവിതരീതി മാറ്റാനും ദുഷ്പ്രവൃത്തികള്‍ 
ചെയ്യുന്നതു നിര്‍ത്താനും നീ ഒരുവനെ താക്കീ 
തു ചെയ്യുമായിരിക്കാം. അവന്‍ നിന്നെ കേള്‍ 
ക്കാന്‍ കൂട്ടാക്കുന്നില്ലെങ്കിലോ, അവന്‍ മരിക്കും. 
പാപം ചെയ്തതുകൊണ്ട്‌ അവന്‍ മരിക്കും. 
എന്നാല്‍ നീ അവനെ താക്കീതു ചെയ്തു. 
അതുകൊണ്ട്‌ നിന്‍െറ പ്രാണനെ നീ രക്ഷിച്ചു. 

20“അല്ലെങ്കില്‍, നല്ലവനായ ഒരുവന്‍ നന്മ 
വെടിഞ്ഞെന്നിരിക്കാം. അവനെ വീഴ്ത്താനിട 
യാക്കുന്ന എന്തെങ്കിലും അവന്‍െറ മുമ്പില്‍ 
ഞാന്‍ വെച്ചുവെന്നിരിക്കാം. അവന്‍ ദുഷ്പ്രവ്വ 
ത്തികള്‍ ചെയ്യാന്‍ തുടങ്ങുകയും അതുകൊണ്ട്‌ 
മരിക്കുകയും ചെയ്യും. അവന്‍ പാപം ചെയ്യുന്ന 
തിനാലും നീ അവനെ താക്കീതു ചെയ്യാത്തതി 
നാലും അവന്‍ മരിക്കും. അവന്‍െറ മരണത്തിന്‌ 
ഞാന്‍ നിന്നെ ഉത്തരവാദിയാക്കും. അവന്‍ 
ചെയ്ത നല്ലകാര്യങ്ങള്‍ മുഴുവന്‍ ജനം ഓര്‍ക്കു 
കയുമില്ല. 

“എന്നാല്‍ നല്ലവനെ നീ താക്കീതു ചെയ്യു 
കയും പാപം ചെയ്യരുതെന്ന്‌ അവനോടാവ 
ശ്യപ്പെടുകയും അവന്‍ പാപം ചെയ്യാതിരിക്കു 
കയുമാണെങ്കിലോ? അവന്‍ മരിക്കുകയില്ല. 
കാരണം നീ അവനെ താക്കീതു ചെയ്യുകയും 
അവന്‍ കേള്‍ക്കുകയും ചെയ്തു. അങ്ങനെ നീ 
നിന്‍െറ സ്വന്തം പ്രാണനെ രക്ഷിച്ചു.” 

2 യഹോവയുടെ ശക്തി എന്നിലേക്കു വന്നു. 
അവന്‍ എന്നോടു പറഞ്ഞു, “എഴുന്നേറ്റ്‌ താഴ്വ 
രയിലേക്കു പോവുക. അവിടെവച്ച്‌ നിന്നോടു 
ഞാന്‍ സംസാരിക്കും.” 

23അതുകൊണ്ട്‌ ഞാന്‍ എഴുന്നേറ്റ്‌ താഴ്വരയി 
ലേക്കു പോയി. യഹോവയുടെ തേജസ്സ്‌ അവി 
ടെ ഉണ്ടായിരുന്നു.-കെബാര്‍നദിക്കടുത്തുവച്ച്‌ 
ഞാന്‍ കണ്ടിരുന്നതുപോലെതന്നെ യഹോവ 
































യെഹെസ്‌കേല്‍ 3:14-4:7 


യുടെ തേജസ്സ്‌ അവിടെയും ഉണ്ടായിരുന്നു അതു 
കൊണ്ട്‌ ഞാന്‍ കമിഴ്ന്നുവീണു നമസ്കരിച്ചു. 
24പക്ഷേ ഒരു ആത്മാവു വന്ന്‌ എന്നെ എഴു 
ന്നേല്‍പ്പിച്ചു നിര്‍ത്തി. അവന്‍ എന്നോടു പറ 
ഞ്ഞു, “നീ വീട്ടില്‍ ചെന്നു കതകടച്ച്‌ അകത്തി 
രിക്കുക. 2മനുഷ്യപുത്രാു, ആളുകള്‍ കയറുമായി 
വന്ന്‌ നിന്നെ കെട്ടിയിടും. അവര്‍ ജനത്തിന്‍െറ 
ഇടയില്‍ പോകാന്‍ നിന്നെ അനുവദിക്കയില്ല. 
2നിന്‍െറ നാക്ക്‌ ഞാന്‍ നിന്‍െറ അണ്ണാക്കില്‍ 
പറ്റിക്കും-നീ മൂകനായിപ്പോകും. അങ്ങനെ, 
തങ്ങള്‍ ചെയ്യുന്നത്‌ തെറ്റാണെന്ന്‌ അവരെ പഠി 
പ്പിച്ചുകൊടുക്കാ൯ അവര്‍ക്ക്‌ ആരുമില്ലാതാകും. 
എന്തിനെന്നോ? അവര്‍ എല്ലായ്‌പ്പോഴും എനി 
ക്കെതിരെ തിരിയുകയാണ്‌. 27പക്ഷേ നിന്നോടു 
ഞാന്‍ സംസാരിക്കും. എന്നിട്ട നിന്നെ സംസാ 
രിക്കാന്‍ ഞാന്‍ അനുവദിക്കും. പക്ഷേ, “നമ്മുടെ 
യജമാനനായ യഹോവ ഈ കാര്യങ്ങള്‍ പറ 
യുന്നു” എന്നു നീ അവരോടു നിശ്ചയമായും 
പറയണം. അതു കേള്‍ക്കണമെന്ന്‌ ഒരുവനു 
തോന്നുന്നെങ്കില്‍ അവന്‍ കേള്‍ക്കട്ടെ. എന്നാ 
ലൊരുത്തന്‍ അതിനു വിസമ്മതിക്കുകയാണെ 
ങ്കില്‍ അവന്‍ വിസമ്മതിച്ചുകൊള്ളട്ടെ. പക്ഷേ 
അവര്‍ എപ്പോഴും എനിക്കെതിരെ തിരിയുക 
യാണ്‌. 

“മനുഷ്യപുത്രാ, നീ ഒരു ഇഷ്ടിക എടുത്ത്‌ 

അതിന്മേല്‍ ഒരു നഗരത്തിന്‍െറെ-യെരൂ 
ശലേം നഗരത്തിന്‍െറ-ചിത്രം വരയ്ക്കുക. 
പിന്നെ, നഗരം പിടിച്ചടക്കാന്‍ ഒരു സൈന്യം 
എങ്ങനെ അതു വളയുന്നുവോ അതുപോലെ 
പ്രവര്‍ത്തിക്കുക. അതിനുചുറ്റും ഒരു മണ്‍മതില്‍ 
കെട്ടുക. നഗരമതില്‍വരേക്കും ഒരു മണല്‍പാത 
ഉണ്ടാക്കുക. ഇടിച്ചു തകര്‍ക്കാനുള്ള മരത്തടികള്‍ 
കൊണ്ടുവരികയും നഗരത്തിനു ചുറ്റും സൈനി 
കത്താവളങ്ങള്‍ സ്ഥാപിക്കുകയും ചെയ്യുക. 
പിന്നെ ഒരു ഇരുമ്പുചട്ടി എടുത്ത്‌ നിനക്കും 
നഗരത്തിനും നടുവില്‍ വയ്ക്കുക. അത്‌ നിന്നെ 
യും നഗരത്തെയും വേര്‍തിരിക്കുന്ന ഒരു ഇരുമ്പു 
മതില്‍ പോലെയായിരിക്കും. നഗരത്തിന്‍െറ 
വിരോധിയാണ്‌ നീ എന്ന്‌ അങ്ങനെ നീ കാണി 
ച്ചു കൊടുക്കും. നഗരത്തെ നീ വളയുകയും 
ആക്രമിക്കുകയും ചെയ്യും. കാരണം ഇത്‌ യിസ്ധ്രാ 
യേലിനുവേണ്ടിയുള്ള ഒരു ദൃഷ്ടാന്തമാണ്‌. യെ 
രൂശലേമിനെ ദൈവമായ ഞാന്‍ നശിപ്പിക്കു 
മെന്ന്‌ ഇതു തെളിയിക്കും. 

“പിന്നെ നീ നിന്‍െറ ഇടതുവശം ചരിഞ്ഞു 
കിടക്കണം. യിസന്രായേൽജനത്തി൯ന്‍െറ പാപ 
ങ്ങള്‍ നിന്‍െറമേല്‍ സ്വയം ഏല്‍പ്പിക്കുകയാണെ 
ന്നു കാണിക്കുന്ന പ്രവൃത്തികള്‍ നീ ചെയ്യണം. 
എത്രദിവസം നീ ഇടതുവശം ചരിഞ്ഞു കിട 
ക്കുന്നുവോ അത്രയുംദിവസം ആ പാപം നീ 
പേറും. ടയിസ്രായേലിന്‍െെറ പാപം നീ 390 
ദിവസം പേറണം. അങ്ങനെ, ഒരു വര്‍ഷ ത്തിന്‌ 
ഒരു ദിവസം എന്ന നിരക്കില്‍ നീ അതു 
പേറണം. 

“അതു കഴിഞ്ഞാല്‍ പിന്നെ നാല്പതു ദിവസം 
നീ നിന്‍െറ വലതുവശം ചരിഞ്ഞുകിടക്കും. 
ആ നാല്പതു ദിവസങ്ങളില്‍ ഒരു വര്‍ഷത്തിന്‌ 
ഒരു ദിവസം എന്ന കണക്കില്‍ നീ യെഹൂദ 
യുടെ പാപമായിരിക്കും പേറുക. യെഹൂദ എത്ര 
കാലം ശിക്ഷിക്കപ്പെടണമെന്ന്‌ ഞാന്‍ നിന്നോ 
ടൂ പറയുന്നു.” 

"ദൈവം തുടര്‍ന്നു പറഞ്ഞു, “യെരൂശലേ 
മിനെതിരെയുള്ള ആക്രമണത്തിനു നേര്‍ക്കു 
നിന്‍െറ മുഖം തിരിക്കുക. നീ യെരുശലേം നഗര 











യെഹെസ്‌കേല്‍ 4:98-5:11 


ത്തെ ആക്രമിക്കുന്നതുപോലെ നടിക്കുക. 
നിന്‍െറ കുപ്പായക്കൈ തെറുത്തുകയറ്റുകയും 
കൈകള്‍ നഗ്നമാക്കുകയും ചെയ്യുക. നിന്‍െറ 
കൈ ഇഷ്ടികയ്ക്കുമേല്‍ ഉയര്‍ത്തുക. ഇതെല്ലാം 
ചെയ്തുകൊണ്ട്‌ എന്‍െറ ദൂതനെപ്പോലെ നഗര 
ത്തിനെതിരെ പ്രവചിക്കുക. “ഞാന്‍ നിന്‍െറ 
മേല്‍ കയര്‍കെട്ടും. നിന്‍െറ ആക്രമണത്തിന്‍െറ 
ദിനങ്ങള്‍ തീരുന്നതുവരെ ഒരു വശത്തുനിന്ന്‌ 
വേറൊരു വശത്തേക്കു തിരിയാന്‍ നിനക്കു കഴി 
വുണ്ടാകയില്ല.” 

ദൈവം ഇതും പറഞ്ഞു, “അപ്പം ഉണ്ടാക്കുന്ന 
തിനു നീ കുറച്ചു ധാന്യം സമ്പാദിക്കണം. ഗോത 
മ്പും യവവും അമരയും പയറും ചാമയും ചോ 
വും ഒരു പാത്രത്തില്‍ ഇട്ടു കലര്‍ത്തി അരച്ചു 
മാവാക്കണം. നീ ഒരു വശം തിരിഞ്ഞു കിടക്കുന്ന 
390 ദിവസവും ആ മാവു കൊണ്ടുണ്ടാക്കിയ 
അപ്പം മാത്രമേ തിന്നാവൂ. 10ഓരോ ദിവസത്തെ 
യും അപ്പത്തിന്‌ ഓരോ കോപ്പ മാത്രം മാവ്‌ 
എടുക്കാനേ നിന്നെ അനുവദിക്കൂ. നേരത്തോടു 
നേരം ആ അപ്പം ഇടയ്ക്കിടെ നീ തിന്നുകൊ 
ളണം. 1ഒരു ദിവസം മൂന്നു കോപ്പ വെള്ളം 
മാത്രം നിനക്കു കുടിക്കാം. നേരത്തോടു നേരം 
ഇടയ്ക്കിടെ അതു നിനക്കു കുടിക്കാം. 12ഉണ 
ങ്ങിയ മനുഷ്യമലം കൊണ്ടുണ്ടാക്കിയ തീയില്‍ 
നീ നിന്‍െറ യവം ചുട്ടെടുക്കണം. ജനത്തിന്‍െറ 
സാന്നിദ്ധ്യത്തില്‍ ആ തീയില്‍ നീ നിന്‍െറ 
അപ്പമുണ്ടാക്കണം.” പിന്നെ യഹോവ പറ 
ഞ്ഞു, “പുറംദേശങ്ങളില്‍ യിസ്ധ്രായേല്‍കുടും 
ബം അശുദ്ധമായ അപ്പം തിന്നുമെന്ന്‌ ഇതു 
കാട്ടിക്കൊടുക്കും. അവരെ യിസ്ധായേലില്‍നി 
ന്നും പുറം ദേശങ്ങളിലേക്കു ഓടിക്കുന്നതും 
ഞാനായിരിക്കും” 

14അപ്പോള്‍ യെഹെസ്‌കേല്‍ എന്ന ഞാന്‍ 
പറഞ്ഞു, “അയ്യോ, എന്‍റെ യജമാനനായ 
യഹോവേ, ഞാന്‍ ഒരിക്കലും അശുദ്ധമായ ഭക്ഷ 
ണം കഴിച്ചിട്ടില്ലല്ലോ. രോഗം വന്നു ചത്തമൃഗ 
ത്തിന്‍െറയോ വന്യമൃഗം കൊന്ന മതൃഗത്തിന്‍െറ 
യോ ഇറച്ചി ഞാന്‍ ഒരിക്കലും തിന്നിട്ടില്ല. 
ചെറിയ കുഞ്ഞായിരുന്ന കാലംതൊട്ട്‌ ഇന്നു 
വരെ അശുദ്ധമായ ഇറച്ചി ഞാന്‍ തിന്നിട്ടില്ല. 
അത്തരം കെട്ട ഇറച്ചി ഒരിക്കലും എനെറെ വാ 
യില്‍ ചെന്നിട്ടില്ല.” 

അപ്പോള്‍ ദൈവം എന്നോടു പറഞ്ഞു, 
“ശരി! അപ്പം ചുടാന്‍ ഉണങ്ങിയ മനുഷ്യമല 
ത്തിനു പകരം ഉണങ്ങിയ പശുവി൯ന്‍ചാണകം 
ഉപയോഗിക്കാന്‍ ഞാന്‍ നിന്നെ അനുവദി 
ക്കാം.” 

16പിന്നെ ദൈവം എന്നോടു പറഞ്ഞു, “മനു 
ഷ്യപുത്രാ, യെരൂശലേമിലെ അപ്വശേഖരം 
ഞാന്‍ നശിപ്പിക്കുകയാണ്‌. ജനത്തിന്‌ തിന്നാന്‍ 
അല്പം അല്പം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. തങ്ങ 
ളുടെ ഭക്ഷ്യവിതരണത്തെക്കുറിച്ച്‌ അവര്‍ അത്യ 
ന്തം പരവശരാവും. കുടിക്കാന്‍ വെള്ളവും 
അല്പം മാത്രമേ അവര്‍ക്കുണ്ടാവൂ. ഉള്ള വെള്ളം 
കുടിക്കുമ്പോള്‍ അവര്‍ അതിയായി പേടിക്കും. 
17കാരണം ജനത്തിന്‌ ഭക്ഷണവും വെള്ളവും 
തികയുകയില്ല. അവര്‍ അന്യോന്യം അങ്ങേയറ്റം 
പേടിക്കും. തങ്ങളുടെ പാപങ്ങള്‍ കാരണം 
തങ്ങള്‍ ക്ഷയിക്കുന്നത്‌ അവര്‍ തമ്മില്‍ത്തമ്മില്‍ 
കാണും. 

12“മനുഷ്യപുത്രാ, നിന്‍െറ പട്ടിണിയുടെ 

കാലം കഴിഞ്ഞാല്‍ നീ ഈ കാര്യങ്ങള്‍ ചെയ്യ 
ണം. മൂര്‍ച്ചയുള്ള ഒരു വാളെടുത്ത്‌ ക്ഷുരകന്‍െറ 
കത്തികൊണ്ടെന്നപോലെ നീ നിന്‍െറ മുടിയും 























790 


താടിയും വടിക്കണം. ആ രോമം ഒരു തുലാസി 
ലിട്ടു തൂക്കിയശേഷം മൂന്നായി ഭാഗിക്കണം. 
അതില്‍ മൂന്നിലൊന്നു രോമം നഗരത്തിന്‍െറ 
ചിത്രം വരച്ച ഇഷ്ടികമേല്‍വെച്ച്‌ “നഗര ത്തില്‍” 
ഇട്ടു ചുടണം. നഗരത്തിനകത്തുവെച്ച്‌ ചിലര്‍ 
മരിക്കുമെന്ന്‌ ഇതു കാണിക്കുന്നു. ഇനി യൊരു 
വാളെടുത്ത്‌ നിന്‍െറ മുടിയുടെ മൂന്നിലൊന്ന്‌ 
ചെറുതായി അരിഞ്ഞ്‌ നഗരത്തിനുചുറ്റും ഇട 
ണം. ചിലര്‍ നഗരത്തിനു പുറത്തുവെച്ച മരിക്കു 
മെന്ന്‌ ഇതു കാണിക്കും. പിന്നെ മൂന്നിലൊന്നു 
രോമം വായുവില്‍ എറിയണം- അതിനെ കാറ്റ്‌ 
ദൂരത്തേക്കു പാറ്റിക്കളയട്ടെ. എന്‍െറ വാള്‍ ഉരി 
ചിലരെ ദൂരദേശങ്ങളിലേക്ക്‌ ആട്ടി ഓടിക്കുമെ 
ന്ന്‌ ഇതു കാണിക്കും. 3പക്ഷേ അതില്‍ കുറച്ചു 
രോമം എടുത്ത്‌ നീ നിന്‍െറ അങ്കിയില്‍ തെറുക്ക 
ണം. എന്‍െറ ജനത്തില്‍ കുറച്ചു പേരെ ഞാന്‍ 
രക്ഷിക്കുമെന്ന്‌ ഇതു കാണിക്കും. ആ രോമ 
ത്തില്‍ പിന്നെയും കുറച്ചെടുത്ത്‌ നീ തീയിലെ 
റിയണം. അവിടെ ഒരു തീ പുറപ്പെട്ട യിസ്രായേ 
ല്‍ഭവനം മുഴുവന്‍ ചാമ്പലാക്കുമെന്ന്‌ ഇതു 
കാണിക്കും.” പിന്നെ എന്‍െറ യജമാനനായ 
യഹോവ എന്നോടു പറഞ്ഞു, “ഈ ഇഷ്ടിക 
യെരൂശലേമിന്‍റെ രൂപമാകുന്നു. യെരൂശലേമി 
നെ ഞാന്‍ അന്യരാഷ്ട്രങ്ങളുടെ നടുക്കുവെച്ചി 
രിക്കുന്നു. അവളുടെ ചുറ്റിലും രാജ്യങ്ങള്‍ ഉണ്ട്‌. 
യെരുശലേമിലെ ജനം എന്‍െറ കല്പനകളോടെ 
തിര്‍ത്തു മത്സരിച്ചിരിക്കുന്നു. മറ്റേതു രാഷ്ട്രത്തെ 
ക്കാളും നീചര്‍ അവരായിരുന്നു! അവരുടെ ചുറ്റി 
ലുമുള്ള രാജ്യങ്ങളിലെ ഏതു ജനത്തേക്കാളു 
മേറെ എന്‍െറ നിയമങ്ങള്‍ അധികവും ലംഘി 
ച്ചത്‌ അവരാണ്‌. എന്‍െറ കല്പനകള്‍ കേള്‍ക്കാന്‍ 
അവര്‍ കൂട്ടാക്കിയില്ല. എന്‍െറ നിയമങ്ങള്‍ അനു 
സരിക്കാന്‍ അവര്‍ കൂട്ടാക്കിയില്ല!” 


"അതുകൊണ്ട്‌ എന്‍െറ യജമാനനായ യഹോ 
വ പറയുന്നു, “നിങ്ങളോടു ഞാന്‍ അതിഭയങ്ക 
രമായ ക്രിയകള്‍ ചെയ്യും! കാരണം നിങ്ങള്‍ 
ഒരിക്കലും എന്‍െറ നിയമങ്ങള്‍ അനുസരിച്ചില്ല. 
നിങ്ങള്‍ ഒരിക്കലും എന്‍െറ കല്പനകള്‍ അനു 
സരിച്ചില്ല. നിങ്ങള്‍ക്കുചുറ്റും പാര്‍ക്കുന്ന ജന 
ങ്ങളേക്കാളേറെ എന്‍െറ കല്പനകള്‍ അധികവും 
ലംഘിച്ചതു നിങ്ങളാണ്‌! ആ ജനങ്ങള്‍ തെറ്റെ 
ന്നു സമ്മതിക്കുന്ന കാര്യങ്ങള്‍പോലും നിങ്ങള്‍ 
ചെയ്തു!” അതുകൊണ്ട്‌ എന്‍െറ യജമാനനായ 
യഹോവ പറയുന്നു, “ഇപ്പോള്‍ ഞാന്‍ പോലും 
നിങ്ങള്‍ക്കെതിരാണ്‌! മറ്റുള്ള ആ ജനങ്ങള്‍ കാണ്‌ 
കെ ഞാന്‍ നിങ്ങളെ ശിക്ഷിക്കും. "ഞാന്‍ മുമ്പൊ 
രിക്കലും ചെയ്തിട്ടില്ലാത്ത കൃത്യങ്ങള്‍ നിങ്ങ 
ളോടു ചെയ്യും. ആ ഭയങ്കരകൃത്യങ്ങള്‍ പിന്നീടൊ 
രിക്കലും ഞാന്‍ ചെയ്യുകയുമില്ല! കാരണം 
നിങ്ങള്‍ അത്ര ക്രൂരകൃത്യങ്ങളാണു ചെയ്തിരി 
ക്കുന്നത്‌. യെരൂശലേമിലെ ജനം സ്വന്തം 
മക്കളെ മാതാപിതാക്കളും സ്വന്തം മാതാപിതാ 
ക്കളെ മക്കളും തിന്നുവാനുള്ളത്രയ്ക്കു വിശപ്പു 
ള്ളവരായിപ്പോകും. നിങ്ങളെ ഞാന്‍ നാനാരീതി 
യില്‍ ശിക്ഷിക്കും. എന്നിട്ടും ജീവനോടെ 
ബാക്കിയാവുന്നവരെ ഞാന്‍ എല്ലാവശങ്ങളി 
ലേക്കും ചിതറിച്ചുകളയും. 

1 എന്‍െറ യജമാനനായ യഹോവ പറയുന്നു, 
“യെരൂശലേമേ, എന്‍െറ ജീവന്‍വെച്ച്‌ ഞാന്‍ 
സത്യം ചെയ്യുന്നു. ഞാന്‍ നിന്നെ ശിക്ഷിക്കും! 
നിന്നെ ശിക്ഷിക്കുമെന്നു ഞാന്‍ ആണയിടുന്നു! 
കാരണം എന്‍െറ വിശുദ്ധസ്ഥലത്തോടു നീ 
ഭയങ്കരകൃത്യങ്ങള്‍ ചെയ്തിരിക്കുന്നു! തരിമ്പും 











791 


ദയയോ മനസ്താപമോ ഇല്ലാതെ നിന്നെ 
ഞാന്‍ ശിക്ഷിക്കും! 12നിനെറെ ജനത്തില്‍ മൂന്നി 
ലൊന്ന്‌ നഗരത്തിനകത്തുവച്ച്‌ രോഗവും പട്ടി 
ണിയും കൊണ്ടുമരിക്കും. മുന്നിലൊന്ന്‌ നഗര 
ത്തിനു പുറത്തുവച്ച്‌ യുദ്ധത്തില്‍ മരിക്കും. 
മൂന്നിലൊന്നിനെ ഞാ൯ എന്‍റെ വാളൂരി 
നാനാദിക്കുകളിലേക്ക്‌, ദൂരദേശങ്ങളിലേക്ക്‌ 
ആട്ടിയോടിക്കും. 13നിന്‍െറ ജനത്തിനു നേരെ 
യുള്ള എന്‍റ കോപം അപ്പോള്‍ മാത്രമേ 
ഞാന്‍ അടക്കൂ. എന്നോടവര്‍ ചെയ്ത ദൂഷ്ടകൃ 
തൃങ്ങള്‍ക്ക്‌ അവര്‍ ശിക്ഷിക്കപ്പെട്ടുവെന്ന്‌ ഞാന്‍ 
അറിയും. ഞാനാണ്‌ യഹോവയെന്നും അവ 
രോട്‌ എനിക്കുള്ള ഉറ്റസ്നേഹം കൊണ്ടാണ്‌ 
ഞാന്‍ അവരോടു സംസാരിച്ചതെന്നും അവരും 
അറിയും!” 

14ദൈവം പറഞ്ഞു, “യെരൂശലേമേ, നിന്നെ 
ഞാന്‍ നശിപ്പിക്കും-നീ വെറുമൊരു കല്‍ക്കൂമ്പാ 
രമായിപ്പോകും. നിനക്കു ചുറ്റിലുമുള്ളവര്‍ 


യെഹെസ്‌കേല്‍ 5:12-6:13 


പീഠങ്ങള്‍ക്കു ചുറ്റും ഞാന്‍ വിതറും. നിങ്ങള്‍ 
എവിടെയെല്ലാം പാര്‍ക്കുന്നുവോ, അവിടെയെ 
ല്ലാം അനിഷ്ടസംഭവങ്ങള്‍ ഉണ്ടാകും. അവരുടെ 
നഗരങ്ങള്‍ കൽക്കൂമ്പാരങ്ങളായിപ്പോകും. അവ 
രുടെ ഉന്നതസ്ഥലങ്ങള്‍ തകര്‍ക്കപ്പെടും. എന്തി 
നെന്നോ? ആ ആരാധനാസ്ഥലങ്ങള്‍ ഇനി 
വീണ്ടും ഉപയോഗിക്കപ്പെടരുത്‌. ആ ബലിപീ 
ങ്ങള്‍ സകലതും cc ആ സ്ഥല 
ങ്ങള്‍ ഇനിമേല്‍ ഉപയോഗ ക്കപ്പെടരൂത്‌. ആ 
വിഗ്രഹങ്ങളെ ജനം ഇനി ഒരിക്കലും ആരാധിക്കു 
കയില്ല. ആ ധൂപബലിപീഠങ്ങള്‍ പൂര്‍ണ്ണ 
മായും തകര്‍ക്കപ്പെടും. നിങ്ങള്‍ ഉണ്ടാക്കിയ 
സകലവസ്തുക്കളെയും ഞാന്‍ നിശ്ശേഷം നശി 
പ്പിക്കും! 7നിങ്ങളുടെ ജനം കൊല്ലപ്പെടും. 
പ ഞാനാണ്‌ യഹോവ എന്നു നിങ്ങള്‍ 
അറിയും!” 

ദൈവം പറഞ്ഞു, “എങ്കിലും നിങ്ങളില്‍ 
അല്പം ചിലരെ ഞാന്‍ രക്ഷപെടാന്‍ അനുവ 





[3 





നിന്നെ പരിഹസിക്കും. വഴിപോകുന്ന ഓരോരു 
ത്തരം നിന്നെ പരിഹസിക്കും. 1നിനക്കുചുറ്റി 
ലുമുള്ളവര്‍ നിന്നെ പരിഹസിക്കും, പക്ഷേ 
നീ അവര്‍ക്കൊരു താക്കീതായിരിക്കുകയും 
ചെയ്യും. ഞാന്‍ കോപിച്ചിരുന്നതും നിന്നെ 
ശിക്ഷിച്ചതും അവര്‍ കാണും. ഞാന്‍ അത്യധികം 
കോപിച്ചിരുന്നു. ഞാന്‍ നിന്നെ താക്കീതു ചെ 
യ്തു. ഞാന്‍ എന്തു ചെയ്യുമെന്ന്‌ യഹോവ 
യായ ഞാന്‍ നിന്നോടു പറഞ്ഞു! 16നിനക്ക്‌ 
പട്ടിണിയുടെ ഭീകരനാളുകള്‍ വരുത്തുമെന്ന്‌ 
ഞാന്‍ നിന്നോടു പറഞ്ഞു. നിന്നെ നശിപ്പി 
ക്കുന്ന കാര്യങ്ങള്‍ നിനക്കു വരുത്തുമെന്ന്‌ ഞാന്‍ 
നിന്നോടു പറഞ്ഞു. നിന്‍െറ ഭക്ഷണശേഖരം 
എടുത്തുകളയുമെന്നും പട്ടിണിയുടെ ആ നാളു 
കള്‍ വീണ്ടും വീണ്ടും വരുമെന്നും ഞാന്‍ 
നിന്നോടു പറഞ്ഞു. 17നിന്‍െറ പൈതങ്ങളെ 
കൊല്ലുന്നതിന്‌ പട്ടിണിയേയും ക്രൂരതൃഗങ്ങളേ 
യും നിനക്കെതിരെ അയയ്ക്കുമെന്ന്‌ ഞാന്‍ 
നിന്നോടു പറഞ്ഞു. നഗരംമുഴുക്കെ രോഗവും 
മരണവും ഉണ്ടാവുമെന്ന്‌ ഞാന്‍ നിന്നോടു പറ 
ഞ്ഞു. നിന്നോടു യൂദ്ധം ചെയ്യാന്‍ ആ ശത്രു 
യോദ്ധാക്കളെ കൊണ്ടുവരുമെന്ന്‌ ഞാന്‍ 
നിന്നോടു പറഞ്ഞു! ഇതെല്ലാം സംഭവിക്കുമെ 
ന്നു യഹോവയായ ഞാന്‍ നിന്നോടു പറഞ്ഞു. 
ഇതെല്ലാം സംഭവിക്കുകയും ചെയും!” 
ees അരുളപ്പാട്‌ വീണ്ടും എനി 
ക്കുണ്ടുായി. അവന്‍ പറഞ്ഞു, “മനുഷ്യ 
പുത്രാ, യിസ്രായേലിന്‍റെ മലകളിലേക്കു തിരി 
ഞ്ഞ്‌ എനിക്കുവേണ്ടി അവര്‍ക്കെതിരായി പറ 
യുക. 3മലകളോട്‌ ഈ കാര്യങ്ങള്‍ പറയുക, 
“യിസ്രായേലിന്‍റെ മലകളേ, എന്‍െറ യജമാന 
നായ യഹോവയുടെ ഈ സന്ദേശം കേള്‍ക്കുക! 
എന്‍റെ യജമാനനായ യഹോവ കുന്നുക 
ളോടും മലകളോടും മലയിടുക്കുകളോടും 
താഴ്വരകളോടും ഈ കാര്യങ്ങള്‍ പറയുന്നു. 
നോക്കൂ! നിങ്ങളോടു യുദ്ധം ചെയ്യാന്‍ ദൈവ 
മായ ഞാന്‍ ശത്രുവിനെ കൊണ്ടുവരുന്നുണ്ട്‌. 
നിങ്ങളുടെ ഉന്നതസ്ഥലങ്ങളെ ഞാന്‍ ഇടിച്ചു 
നിരത്തും. “നിങ്ങളൂടെ ബലിപീഠങ്ങളെ ഞാന്‍ 
അടിച്ചുപൊടിക്കും! നിങ്ങളുടെ ധൂപബലിപീഠ 
ങ്ങള്‍ തല്ലിത്തകര്‍ക്കുപ്പെടും! നിങ്ങളുടെ ശവശ 
രീരങ്ങളെ നിങ്ങളുടെ മലിനവിഗ്രഹങ്ങളുടെ 
മുന്നില്‍ ഞാന്‍ എറിയുകയും ചെയ്യും. $യിന്ധ്രാ 
യേലുകാരുടെ ശവശരീരങ്ങളെ അവരുടെ 
മലിന വിഗ്രഹങ്ങളുടെ മൂന്നില്‍ ഞാന്‍ ഇടും. 
നിങ്ങളുടെ അസ്ഥികളെ നിങ്ങളുടെ ബലി 














ദിക്കും. അവര്‍ കുറച്ചുകാലം അന്യദേശങ്ങളില്‍ 
പാര്‍ക്കും. അവരെ ഞാന്‍ ചിതറിക്കുകയും 
അന്യദേശങ്ങളില്‍ ബലമായി പാര്‍പ്പിക്കുകയും 
ചെയ്യും. “അവശേഷിക്കുന്നവര്‍ അപ്പോള്‍ ബന്ദി 
കളാക്കപ്പെടും. അന്യദേശങ്ങളില്‍ പാര്‍ക്കാന്‍ 
അവര്‍ നിര്‍ബന്ധിതരാവും. എങ്കിലും ആ അവ 
ശേഷിക്കുന്നവര്‍ എന്നെ സ്മരിക്കും. അവരുടെ 
ഹൃദയം ഞാന്‍ പിളര്‍ന്നിരിക്കുന്നു. അവര്‍ 
ചെയ്ത ദുഷ്ടതകള്‍ക്ക്‌ അവര്‍ സ്വയം വെറു 
ക്കും. മുന്പ്‌ അവര്‍ എനിക്കു പുറംതിരിയുകയും 
എന്നെ വിട്ടുപിരിയുകയും ചെയ്തു. അവരുടെ 
മലിനവിഗ്രഹങ്ങളുടെ പിന്നാലെ അവര്‍ ഓടി. 
സ്വന്തം ഭര്‍ത്താവിനെ ഉപേക്ഷിച്ച്‌ ഏതോ 
അന്യപുരുഷനന്‍െറ പിന്നാലെ ഓടുന്ന ഒരു 
സ്ത്രീയെപ്പോലെയായിരുന്നു അവര്‍. പല ഭീക 
രകൃത്യങ്ങളും അവര്‍ ചെയ്തു. അതെച്ചൊല്ലി 
അവര്‍ പശ്ചാത്തപിക്കുകയും ചെയ്യും. പക്ഷേ 
ഞാനാണ്‌ യഹോവ എന്ന്‌ അവരറിയും. ഞാന്‍ 
പറഞ്ഞാല്‍ പറഞ്ഞത്‌ ചെയ്യുമെന്നും അവര 
റിയും! അവര്‍ക്കു സംഭവിച്ച എല്ലാചീത്തക്കാര്യ 
ങ്ങളും ഞാനാണ്‌ വരുത്തിവച്ചതെന്ന്‌ അവര 
റിയും.” 

1അപ്പോള്‍ എന്‍െറ യജമാനനായ യഹോവ 
എന്നോടു പറഞ്ഞു, “നീ കൈ കൊട്ടുകയും 
നിലത്തു ചവിട്ടുകയും ചെയ്യുക. യിസ്രായേലു 
കാര്‍ ചെയ്ത സകലഭീകരകൃത്യങ്ങള്‍ക്കുമെ 
തിരെ നീ സംസാരിക്കുക. രോഗവും പട്ടിണി 
യും അവരെ കൊന്നൊടുക്കുമെന്ന്‌ അവര്‍ക്കു 
താക്കീതു കൊടുക്കുക. യുദ്ധത്തില്‍ അവര്‍ 
കൊല്ലപ്പെടുമെന്ന്‌ അവരോടു പറയുക. 1അ 
ങ്ങകലെയുള്ളവര്‍ രോഗംകൊണ്ടും ഇവിടെ 
അടുത്തുള്ളവര്‍ വാള്‍കൊണ്ടും മരിക്കും. നഗ 
രത്തില്‍ ശേഷിക്കുന്നവര്‍ പട്ടിണികൊണ്ടും 
മരിക്കും. അപ്പോള്‍ മാത്രമേ ഞാന്‍ എന്‍െറ 
കോപത്തെ അവരില്‍നിന്നും പിന്‍വലിക്കൂ. 
13അപ്പോള്‍ മാത്രമേ നിങ്ങള്‍ അറിയൂ ഞാനാണ്‌ 
യഹോവയെന്ന്‌. നിങ്ങളുടെ ശവശരീരങ്ങള്‍ 
നിങ്ങളുടെ മലിനവിഗ്രഹങ്ങളുടെ മുന്നിലും 
അവരുടെ യാഗപീഠങ്ങള്‍ക്കു ചുറ്റിലുംകാണു 
മ്പോള്‍ നിങ്ങള്‍ അതറിയും. ആ ജഡങ്ങള്‍ 
നിങ്ങളുടെ ഓരോ ആരാധസനസ്ഥലത്തിന്‍െറ 
യും അടുത്തുണ്ടാവും. ഉയര്‍ന്ന ഓരോകുന്നി 
ന്‍െറയും മലയുടെയും മുകളിലും ഓരോപച്ചമ 
രത്തിന്‍െറയും തഴച്ച ഓരോദാക്കുമരത്തി 
ന്‍െറയും ചുവട്ടിലും ഉണ്ടാവും. അവിടെയെ 
ല്ലാം നിങ്ങള്‍ നിങ്ങളുടെ ബലികള്‍ അര്‍പ്പിച്ചു. 











യെഹെസ്‌കേല്‍ 6:14-7:23 


അവയാകട്ടെ നിങ്ങളുടെ നാറുന്ന വ്യാജവിഗ്ര 
ഹങ്ങള്‍ക്ക്‌ ഒരു നറുമണമായിരുന്നു. 4പക്ഷേ 
ഞാന്‍ അവരുടെമേല്‍ എന്‍െറ കൈ ഉയര്‍ത്തു 
കയും അവരെ ശിക്ഷിക്കുകയും ചെയും! അവ 
രുടെ ദേശത്തെ ഞാന്‍ തരിശാക്കും! അത്‌ രിബ്ഡബാ 
മരുഭൂമിയേക്കാള്‍ ശൂന്യമായിപ്പോകും. അപ്പോള്‍ 
ഞാനാണ്‌ യഹോവയെന്ന്‌ അവരറിയും!” 
7 അപ്പോള്‍ യഹോവയുടെ അരുളപ്പാട്‌ എനി 

ക്കുണ്ടായി. അവന്‍ പറഞ്ഞു, “മനുഷ്യ 
പുത്ര, ഇതാ എന്‍െറ യജമാനനായ യഹോവ 
യുടെ ഒരു സന്ദേശം. ഇത്‌ യിസ്രായേല്‍ദേശ 
ത്തിനുള്ളതാകുന്നു. 

അന്ത്യം. അന്ത്യം വരികയായി. രാജ്യം മുഴു 
വന്‍ നശിപ്പിക്കപ്പെടും. 

നിന്‍െറ അന്ത്യം ഇതാ വരികയായി! നിന്‍െറ 
നേരെ ഞാന്‍ എത്രമാത്രം കോപിഷ്ഠനാണെന്ന്‌ 
ഞാന്‍ കാട്ടിത്തരും. നീ ചെയ്ത ദുഷ്ടകൃത്യങ്ങള്‍ 
ക്ക്‌ ഞാന്‍ നിന്നെ ശിക്ഷിക്കും. നീ ചെയ്ത 
സകല ഭയങ്കരകൃത്യങ്ങള്‍ക്കും ഞാന്‍ നിന്നെ 
ക്കൊണ്ട്‌ പിഴ ഒടുപ്പിക്കും. 

നിന്നോടു ഞാന്‍ തരിമ്പും കരുണകാട്ടുക 
യില്ല. നിന്നോടെനിക്ക്‌ സഹതാപം തോന്നുക 
യില്ല. നീ ചെയ്ത ദുഷ്ടകൃത്യങ്ങള്‍ക്കാണ്‌ 
നിന്നെ ഞാന്‍ ശിക്ഷിക്കുന്നത്‌. നീ അത്ര ഭയ 
ങ്കരകൃത്യങ്ങള്‍ ചെയ്തിരിക്കുന്നു. ഞാനാണ്‌ 
യഹോവയെന്ന്‌ ഇപ്പോള്‍ നീ അറിയും.” 

എന്‍െറ യജമാനനായ യഹോവ ഈ കാര്യ 
ങ്ങള്‍ പറഞ്ഞു. “ഒന്നിനു പിറകെ ഒന്നായി 
അത്യാഹിതങ്ങളുണ്ടാവും! അന്ത്യം വരികയാ 
യി. അതു പെട്ടെന്നു തന്നെവരും! "യിസ്രായേല്‍ 
നിവാസികളേ, നിങ്ങളുടെ ശിക്ഷാകാലമിതാ 
വരുന്നു. ശത്രു വരുന്നുണ്ട്‌. ദണ്ഡനത്തിനുള്ള 
സമയം ഉടന്‍ വരുന്നുണ്ട്‌! മലകളില്‍ ശത്രുവി 
നെറ ഇരമ്പല്‍ കൂടിക്കൂടി വരികയാണ്‌. 8ഞാന്‍ 
എത്രമാത്രം കോപിച്ചിരിക്കുന്നു എന്ന്‌ നിങ്ങളെ 
കാട്ടിത്തരാന്‍ ഇനി ഞാന്‍ വൈകിക്കില്ല. നിങ്ങ 
ളോടുള്ള എന്‍െറ മുഴുവന്‍ കോപവും ഞാന്‍ 
നിങ്ങള്‍ക്കു കാട്ടിത്തരുന്നുണ്ട്‌. നിങ്ങളുടെ ദുഷ്ട 
കൃത്യങ്ങള്‍ക്ക്‌ ഞാന്‍ നിങ്ങളെ ശിക്ഷിക്കും. 
നിങ്ങള്‍ ചെയ്ത സകലഭീകരകൃത്യങ്ങള്‍ക്കും 
ഞാന്‍ നിങ്ങളെക്കൊണ്ട്‌ പിഴഒടുപ്പിക്കും. $നി 
ങ്ങളോടു ഞാന്‍ തരിമ്പും കരുണ കാട്ടുകയില്ല. 
നിങ്ങളോടെനിക്കു സഹതാപം തോന്നുകയില്ല. 
നിങ്ങള്‍ ചെയ്ത ദുഷ്ടകൃത്യങ്ങള്‍ക്കാണ്‌ നിങ്ങ 
ളെ ഞാന്‍ ശിക്ഷിക്കുന്നത്‌. നിങ്ങള്‍ അത്രയ്ക്കു 
ഭയങ്കരമായ കൃത്യങ്ങള്‍ ചെയ്തിരിക്കുന്നു. 
നിങ്ങളെ ശിക്ഷിക്കുന്ന യഹോവ ഞാനാണെ 
ന്ന്‌ ഇപോള്‍ നിങ്ങള്‍ അറിയും. 

10“ദിനമെത്തിയിരിക്കുന്നു. മൊട്ടിട്ടു വിരിയാ 
റായ ഒരു ചെടിയെപ്പോലെ, ദണ്ഡനത്തിനുള്ള 
സമയം ഇതാ എത്തിക്കഴിഞ്ഞു. ശത്രുവിന്‍റെ 
അഹങ്കാരം പൊട്ടിമുളചിരിക്കുന്നു. 1ദുഷ്ടരെ 
ശിക്ഷിക്കാന്‍ അക്രമം ദുഷ്ടതയുടെ ഒരു വടി 
യായി വളര്‍ന്നിരിക്കുന്നു. അവരില്‍ ആരും അവ 
ശേഷിക്കില്പ. അവരുടെ സമൂൃദ്ധിയോ സമ്പ 
ത്തോ അവശേഷിക്കില്ല. പ്രമാണിമാര്‍ക്കിടയി 
ലൂം ആരും അവശേഷിക്കില്ല. 

12“ദണ്ഡനത്തിനുള്ള സമയം എത്തിപ്പോയി. 
ആ ദിവസം ഇവിടെ എത്തിക്കഴിഞ്ഞു. വസ്തു 
ക്കള്‍ വാങ്ങുന്നവര്‍ക്ക്‌ സന്തോഷമുണ്ടാവില്ല. 
വസ്തുക്കള്‍ വില്‍ക്കുന്നവര്‍ അതെല്ലറ്റിയോര്‍ 
ത്ത്‌ വ്യസനിക്കേണ്ടതില്ല.* കാരണം ഭയങ്കര 
ദണ്ഡനത്തില്‍നിന്ന്‌ ഒരുവനും രക്ഷപ്പെടില്ല. 
13സ്വന്തം സ്വത്തു വില്‍ക്കുന്നവര്‍ അതിലേക്കൊ 























792 


രിക്കലും തിരിച്ചു ചെല്ലുകയില്ല. ഒരുവന്‍ ജീവ 
നോടെ രക്ഷപ്പെട്ടാലും അവന്‍െറ സ്വത്തിലേ 
ക്ക്‌ അവന്‍ ഒരിക്കലും തിരിച്ചു ചെല്ലുകയില്ല. 
എന്തുകൊണ്ടെന്നോ? ഈ ദര്‍ശനം മുഴുവന്‍ 
ജനക്കൂട്ടത്തിനുമുള്ളതാണ്‌. അതുകൊണ്ട്‌ ഒരു 
വന്‍ ജീവനോടെ രക്ഷപ്പെട്ടാലും അത്‌ ജന 
ത്തെ ആശ്വസിപ്പിക്കയില്ല. 

14“ജനത്തെ താക്കീതു ചെയ്യുന്നതിന്‌ അവര്‍ 
കാഹളമൂതും. ജനം യുദ്ധത്തിനു തയ്യാറാവും. 
പക്ഷേ അവര്‍ യുദ്ധം ചെയ്യാന്‍ പോവുകയില്ല. 
എന്തുകൊണ്ടെന്നാല്‍ ഞാന്‍ എത്രമാത്രം കോ 
പിച്ചിട്ടുണ്ടെന്ന്‌ മുഴുവന്‍ ആള്‍ക്കൂട്ടത്തെയും 
ഞാന്‍ കാട്ടിക്കൊടുക്കും. 15ശത്രു വാളും പിടിച്ച്‌ 
നഗരത്തിനു പുറത്തുണ്ട്‌. രോഗവും പട്ടിണി 
യും നഗരത്തിനകത്തുണ്ട്‌. ആരെങ്കിലും വെളി 
യില്‍ വയലിലേക്കു പോയാല്‍ അവനെ ശത്രു 
ഭടന്‍ കൊല്ലും. ആരെങ്കിലും അകത്ത്‌ നഗര 
ത്തില്‍ തങ്ങിയാല്‍ അവനെ പട്ടിണിയും രോഗ 
വും മുടിക്കും. 

16“എങ്കിലും ജനത്തില്‍ ചിലര്‍ രക്ഷപ്പെടും. 
ആ രക്ഷപ്പെട്ടവര്‍ മലകളിലേക്കോടും. പക്ഷേ 
അവര്‍ക്ക്‌ സന്തോഷമുണ്ടാവില്ല. തങ്ങളുടെ 
സമസ്തപാപങ്ങളെയും ചൊല്ലി അവര്‍ ദു:ഖി 
ക്കും. അവര്‍ കരയുകയും പ്രാവുകളെപ്പോലെ 
കുറുകുകയും ചെയ്യും. 1സ്വന്തം കൈകളുയര്‍ 
ത്താന്‍ കഴിയാത്തവണ്ണം അവര്‍ അത്രയ്ക്കു ക്ഷീ 
ണിതരും ദു:ഖിതരും ആയിരിക്കും. അവരുടെ 
കാലുകള്‍ വെള്ളം പോലെയിരിക്കും. 18അവര്‍ 
വിലാപവസ്ത്രങ്ങള്‍ ഇടുകയും പേടിയില്‍ 
പുതയുകയും ചെയ്യും. ഓരോ മുഖത്തും 
നിങ്ങള്‍ അപമാനം കാണും. ദുഃഖം കാണിക്കു 
ന്നതിനുവേണ്ടി അവര്‍ തങ്ങളുടെ തല മുണ്ഡ 
നം ചെയ്യും. 9അവര്‍ തങ്ങളുടെ വെള്ളി തെരു 
വിലേക്കെറിയും. അവര്‍ തങ്ങളുടെ സ്വര്‍ണ്ണ 
ത്തെ നാറുന്ന പഴന്തുണിയെന്നപോലെ കണ 
കാക്കും. എന്തുകൊണ്ടെന്നാല്‍ യഹോവ 
കോപിക്കുമ്പോള്‍ അവയ്ക്കൊന്നിനും അവരെ 
രക്ഷിക്കാന്‍ ശേഷി ഉണ്ടാകയില്ല. അവ ജനത്തെ 
വീഴ്ത്താനുള്ള ഒരു കെണിയല്ലാതെ മറ്റൊന്നു 
മായിരുന്നില്ല. അവ ജനത്തിന്‌ ആഹാരം കൊടു 
ക്കയില്ല, അവരുടെ വയറ്റില്‍ ആഹാരം വെച്ചു 
കൊടുക്കയുമില്ല. 

20“തങ്ങളുടെ ഭംഗിയുള്ള ആഭരണങ്ങള്‍ ഉപ 
യോഗിച്ച്‌ അവര്‍ വിഗ്രഹമുണ്ടാക്കി. ആ പ്രതി 
മയെച്ച്ചൊല്പി അവര്‍ അഹങ്കരിച്ചിരുന്നു. അവര്‍ 
അവരുടെ ഭയങ്കരപ്രതിമകളുണ്ടാക്കി. അവര്‍ ആ 
വൃത്തികെട്ട സാധനങ്ങളുണ്ടാക്കി. അതുകൊണ്ട്‌ 
ദൈവമായ ഞാന്‍ അവയെ ഒരു നാറുന്ന പഴ 
ന്തുണിപോലെ എറിഞ്ഞുകളയും. 22അവയെ 
എടുത്തുകൊണ്ടുപോകാ൯ന്‍ ഞാന്‍ അപരിചി 
തരെ അനുവദിക്കും. ആ അപരിചിതര്‍ അവയെ 
പരിഹസിക്കും. അവര്‍ ജനത്തില്‍ ചിലരെ കൊ 
ല്ലുകയും മറ്റുള്ളവരെ ബന്ദികളാക്കി കൊണ്ടു 
പോവുകയും ചെയ്യും. 2ഞാ൯ന്‍ അവരില്‍നിന്ന്‌ 
എന്‍െറ തല തിരിച്ചുകളയും-ഞാ൯ന്‍ അവരെ 
നോക്കുകയില്ല. ആ അപരിചിതര്‍ എന്‍റെ ആല 
യത്തെ നശിപ്പിക്കു-അവര്‍ ആ വിശുദ്ധ മന്ദിര 
ത്തിന്‍െറ നിഗൂഡ്രഭാഗങ്ങളില്‍ കടന്ന്‌ അതിനെ 
അശുദ്ധമാക്കും. 

23*ബന്ദികള്‍ക്കുവേണ്ടി തുടലുകളുണ്ടാക്കുക. 
എന്തിനെന്നോ? അന്യരെ കൊന്നതിന്‌ പലരും 






































വസ്തുക്കള്‍ ... വ്യസനിക്കേണ്ടതില്ല അവര്‍ക്കുണ്ടാ 
കുന്ന ദുരിതങ്ങള്‍ മൂലം വാങ്ങുന്നവനോ വില്‍ക്കുന്ന 
വനോ വ്യാപാരം നടത്താനാവില്ല എന്നര്‍ത്ഥം. 


793 


ശിക്ഷിക്കപ്പെടും. നഗരത്തില്‍ എല്ലായിടത്തും 
ലഹളയുണ്ടാകും. 24ഞാ൯ അന്യദേശങ്ങളില്‍ 
നിന്ന്‌ ദുഷ്ടന്മാരെ കൊണ്ടുവരും. യിസന്ധ്രായേ 
ലെ മുഴുവന്‍ വീടുകളും അവര്‍ കയ്യേറും. 
ഇത്രയധികം അഹമ്മതി ഉള്ളവരാകുന്നതില്‍ 
നിന്ന്‌ ബലവാന്മാരായ നിങ്ങള്‍ സകലരെയും 
ഞാന്‍ തടയും. അന്യദേശങ്ങളില്‍നിന്നുള്ള ആ 
ജനം നിങ്ങളുടെ സകല ആരാധനാലയങ്ങളും 
കയ്യേറും. 

25“നിങ്ങള്‍ ഭയംകൊണ്ടു വിറയ്ക്കും. നിങ്ങള്‍ 
സമാധാനം അന്വേഷിക്കും. പക്ഷേ അത്‌ ഒട്ടും 
കിട്ടുകയില്ല. 2ഒന്നിനു പിറകെ ഒന്നായി 
നിങ്ങള്‍ കദനകഥകള്‍ കേള്‍ക്കും. അശുഭവാര്‍ 
ത്തകളല്ലാതെ മറ്റൊന്നും നിങ്ങള്‍ കേള്‍ക്കയില്ല. 
നിങ്ങള്‍ ഒരു പ്രവാചകനെ അന്വേഷിക്കുക 
യും അവനോട്‌ ഒരു ദര്‍ശനം ചോദിക്കുകയും 
ചെയ്യും. പക്ഷേ അങ്ങനെ ഒന്നുണ്ടാകയില്ല. 
നിങ്ങളെ ഗ്രഹിപ്പിക്കാ൯ പുരോഹിതരുടെ 
പക്കല്‍ ഒന്നുമുണ്ടാകയില്ല. നിങ്ങള്‍ക്കു തരാന്‍ 
മൂപ്പന്മാരുടെ പക്കലും നല്ല ഉപദേശങ്ങളൊന്നും 
ഉണ്ടാകയില്ല. 2?മരിച്ചുപോയവര്‍ക്കു വേണ്ടി 
നിങ്ങളുടെ രാജാവ്‌ കരയുന്നുണ്ടാവും. നേതാക്ക 
ന്മാര്‍ വിലാപവസ്ത്രം ധരിക്കും. സാധാരണ 
ക്കാര്‍ വിരണ്ടിരിക്കും. എന്തുകൊണ്ടെന്നാല്‍ 
അവര്‍ ചെയ്ത കാര്യങ്ങള്‍ക്ക്‌ ഞാന്‍ പകരം 
വീട്ടും. അവര്‍ക്കുള്ള ശിക്ഷ ഞാന്‍ നിശ്ചയിക്കും. 
അവരെ ഞാന്‍ ശിക്ഷിക്കുകയും ചെയ്യും. 
ഞാനാണ്‌ യഹോവയെന്ന്‌ അപ്പോള്‍ അവര 
റിയും.” 

ഒരു ദിവസം യെഹെസ്‌കേല്‍ എന്ന ഞാന്‍ 

എന്‍െറ വീട്ടില്‍ ഇരിക്കുകയായിരുന്നു. യെ 
ഹൂദയിലെ മൂപ്പന്മാര്‍ എന്‍െറ മുന്നിലും ഇരിക്കു 
ന്നുണ്ടായിരുന്നു. അത്‌ പ്രവാസത്തിനന്‍െറ ആറാം 
കൊല്ലം ആറാം മാസം (സെപ്തംബര്‍) അഞ്ചാം 
തീയതി ആയിരുന്നു. പെട്ടെന്ന്‌ എന്‍െറ യജമാ 
നനായ യഹോവയുടെ ശക്തി എന്നില്‍ വന്നു. 
തീ പോലെയുള്ള എന്തോ ഒന്ന്‌ ഞാന്‍ കണ്ടു. 
അത്‌ ഒരു മനുഷ്ൃശരീരംപോലെയിരുന്നു. അര 
യ്ക്കു കീഴ്പോട്ട്‌ അവന്‍ തീ പോലെ ആയി 
രുന്നു. അരയ്ക്കു മേല്‍പോട്ട്‌ അവന്‍ തീയിലിട്ട 
ലോഹംപോലെ ജ്വലിച്ചു തിളങ്ങുന്നുണ്ടായി 
രുന്നു. 3അപ്പോള്‍ കൈപോലെ എന്തോ ഒന്ന്‌ 
ഞാന്‍ കണ്ടു. ആ കൈ എന്‍െറ നേരെ നീളുക 
യും എന്‍െറ തലമുടിയില്‍ കുത്തിപ്പിടിക്കുക 
യും ചെയ്തു. അപ്പോള്‍ ആത്മാവ്‌ എന്നെ 
വായുവിലേക്കു ഉയര്‍ത്തുകയും ദൈവീകദര്‍ശ 
നത്തില്‍ അവന്‍ എന്നെ യെരൂശലേമിലേക്കു 
കൊണ്ടുപോവുകയും ചെയ്തു. വടക്കുപുറ 
ത്തുള്ള അകത്തെ വാതില്‍ക്കല്‍ അവന്‍ എന്നെ 
കൊണ്ടുചെന്നു. ദൈവത്തെ അസൂയാലുവാ 
ക്കുന്ന ആ പ്രതിമ ആ വാതില്‍ക്കലാണ്‌. പക്ഷേ 
അവിടെ യിസ്ര്രായേലിന്‍െറ ദൈവത്തിന്‍െറ 
തേജസ്സ്‌ ഉണ്ടായിരുന്നു. താഴ്വരയില്‍ കെബാര്‍ 
നദിയുടെ കരയില്‍ ഞാന്‍ കണ്ട ദര്‍ശനം 
പോലെ തന്നെയിരുന്നു ആ തേജസ്സ്‌. 

ദൈവം എന്നോടു പറഞ്ഞു, “മനുഷ്യ 
പുത്രാ, വടക്കുഭാഗത്തേക്കു നോക്കുക!” അതു 
കൊണ്ട്‌ ഞാന്‍ വടക്കോട്ടു നോക്കി. അപ്പോള്‍ 
പ്രവേശനകവാടത്തോടു ചേര്‍ന്നുള്ള യാഗപീ 
ഠവാതിലിന്‍െറ വടക്കുവശത്ത്‌ ദൈവത്തെ 
കോപാകുലനാക്കിയ ആ പ്രതിമ ഉണ്ടായിരുന്നു. 

അപ്പോള്‍ ദൈവം എന്നോടു പറഞ്ഞു, “മനു 
ഷ്പുത്രാ, യിസ്രായേല്‍ജനം ചെയ്യുന്ന അതി 
ക്രമങ്ങള്‍ എന്തൊക്കെ എന്ന്‌ നീ കാണുന്നു 





D 


























യെഹെസ്‌കേല്‍ 7:24-8:17 


ണ്ടോ? അവര്‍ ആ സാധനം ഇവിടെ, എന്‍െറ 
ആലയത്തില്‍നിന്നും എന്നെ ഓടിച്ചുവിടാ 
നായി ഉണ്ടാക്കിയിരിക്കുന്നു! എനന്‍െറെകൂുടെ വരി 
കയാണെങ്കില്‍ കൂടുതല്‍ വലിയ അതിക്രമ 
ങ്ങള്‍ നീ കാണും!” 

അങ്ങനെ അങ്കണത്തിനന്‍െറ പ്രവേശനത്തില്‍ 
അവന്‍ എന്നെ കൊണ്ടുവരികയും ഞാന്‍ മതി 
ലില്‍ ഒരു തുള കാണുകയും ചെയ്തു. 8ദൈവം 
എന്നോടു പറഞ്ഞു, “മനുഷ്യപുത്രാ, മതിലില്‍ 
ഒരു തുളയുണ്ടാക്കുക.” അതുകൊണ്ട്‌ ഞാന്‍ മതി 
ലില്‍ ഒരു തുളയുണ്ടാക്കുകയും അവിടെ ഒരു 
വാതില്‍ കാണുകയും ചെയ്തു. 

അപ്പോള്‍ ദൈവം എന്നോടു പറഞ്ഞു, “ജനം 
ഇവിടെ ചെയ്തുകൂട്ടുന്ന ഭയങ്കരമായ അതിക്ര 
മങ്ങള്‍ അകത്തുചെന്നു നോക്കുക.” 10%അങ്ങനെ 
ഞാന്‍ അകത്തുചെന്നു നോക്കി. നിങ്ങള്‍ 
ആലോചിക്കാന്‍പോലും അറയ്ക്കുന്ന പലതരം 
ഇഴജന്തുക്കളുടെയും മൃഗങ്ങളുടെയും പ്രതിമകള്‍ 
ഞാന്‍ കണ്ടു. യിസ്രായേലുകാര്‍ ആരാധിച്ചു 
പോന്ന വ്യാജവിഗ്രഹങ്ങളായിരുന്നു അവ. 
സകലമതിലുകളിലും ചുറ്റോടുചുറ്റും ആ ജന്തു 
ക്കളുടെ കൊത്തിവച്ച ചിത്രങ്ങളുണ്ടായിരുന്നു! 

1അപ്പോള്‍ അവിടെ ശാഫാനന്‍െറ മകനായ 
യയസന്യാവും യിസ്രായേലിലെ എഴുപതു 
മൂപ്പന്മാരും ജനത്തിന്‍െറകൂടെ ആരാധന നട 
ത്തുന്നത്‌ ഞാന്‍ ശ്രദ്ധിച്ചു. അവര്‍ അവിടെ 
ജനത്തിന്‍െറ ഏറ്റവും മുന്നില്‍ത്തന്നെ ഉണ്ടായി 
രുന്നു! ഓരോ മൂപ്പനെറെയും കയ്യില്‍ സ്വന്തം 
ധുപകലശമുണ്ടായിരുന്നു. കുത്തുന്ന ധൂപത്തി 
ല്‍നിന്ന്‌ വായുവിലേക്കു പുക ഉയരുന്നുണ്ടായി 
രുന്നു. 12അപ്പ്പോള്‍ ദൈവം എന്നോടു പറഞ്ഞു, 
“മനുഷ്യപുത്രാ, യിസ്രായേലിലെ മൂപ്പന്മാര്‍ 
ഇരുട്ടത്ത്‌ എന്തുചെയുന്നെന്ന്‌ നീ കാണുന്നു 
ണ്ടോ? ഓരോരുത്തനും അവനവന്‍െറ സ്വന്തം 
വ്യാജദൈവത്തിനുവേണ്ടി ഒരു വിശേഷമുറി 
യുണ്ട്‌! “യഹോവയ്ക്കു നമ്മെ കാണാനാവില്ല. 
യഹോവ ഈ ദേശം വിട്ടുപോയി.” എന്ന്‌ അവര്‍ 
സ്വയം പറയുന്നു.” 13പിന്നെ ദൈവം എന്നോടു 
പറഞ്ഞു, “നീ എന്‍െറ കൂടെ വരികയാണെ 
ങ്കില്‍ അവര്‍ കൂടുതല്‍ വലിയ അതിക്രമങ്ങള്‍ 
ചെയ്യുന്നത്‌ നീ കാണും!” 

4അപ്പോള്‍ ദൈവം യഹോവയുടെ ആലയ 
ത്തിന്‍റെ വടക്കുപുറത്തുള്ള വാതില്‍ക്കലേക്കു 
എന്നെ കൊണ്ടുപോയി. ഇരുന്നുകൊണ്ട്‌ കര 
യുന്ന സ്ത്രീകളെ അവിടെ ഞാന്‍ കണ്ടു. വ്യാജ 
ദൈവമായ തമ്മൂസിനെച്ചൊല്ലി അവര്‍ ദുഃഖി 
തരായിരുന്നു! 

ദൈവം എന്നോടു പറഞ്ഞു, “മനുഷ്യ 
പുത്രാ, ഈ അതിക്രമങ്ങള്‍ നീ കാണുന്നുണ്ടോ? 
എനന്‍െറകൂടെ വരിക. അപ്പോള്‍ ഇതിലും ചീത്ത 
യായ അതിക്രമങ്ങള്‍ നീ കാണും!” 1പിന്നെ 
അവന്‍ യഹോവയുടെ ആലയത്തിന്റെ അക 
ത്തെ അങ്കണത്തിലേക്ക്‌ എന്നെ കൊണ്ടുപോ 
യി. അവിടെ മുഖമണ്ഡപത്തിനും യാഗപീഠ 
ത്തിനും ഇടയില്‍ ഇരുപത്തഞ്ചു പുരുഷന്മാര്‍ 
കുനിഞ്ഞുനിന്ന്‌ ആരാധന നടത്തുന്നത്‌ ഞാന്‍ 
കണ്ടു. പക്ഷേ അവര്‍ വിശുദ്ധമന്ദിരത്തിനഭിമു 
ഖമായിട്ടല്ലാതെ നില്‍ക്കുകയായിരുന്നു! വിശുദ്ധ 
സ്ഥലത്തിനുനേരെ അവരുടെ പിന്‍ഭാഗമായി 
രുന്നു. അവര്‍ സൂര്യനെ ആരാധിക്കാന്‍ വേണ്ടി 
കിഴക്കോട്ടു കുനിയുകയായിരുന്നു! 

17അപ്പോള്‍ ദൈവം പറഞ്ഞു, “മനുഷ്യപുത്രാ, 
നീ ഇതു കാണുന്നുണ്ടോ? എന്‍റെ ആലയം 
അത്രയ്ക്കു നിസ്സാരമാക്കിക്കൊണ്ട്‌ ഇവിടെ, ഈ 





























യെഹെസ്‌കേല്‍ 8:18-10:8 


ആലയത്തില്‍, ഇത്തരം അതിക്രമങ്ങള്‍ ചെയ്തു 
കളയാമെന്ന്‌ യെഹൂദക്കാര്‍ വിചാരിക്കുന്നു. ഈ 
ദേശം അക്രമംകൊണ്ട്‌ നിറഞ്ഞിരിക്കുന്നു. 
എന്നെ ഭ്രാന്തു പിടിപ്പിക്കാ൯ന്‍വേണ്ടി അവര്‍ 
നിരന്തരം ഓരോന്നു ചെയ്യുന്നു. ഒരു വ്യാജദൈ 
വത്തെയെന്നപോലെ ചന്ദ്രനെ ആദരിക്കാന്‍ 
അവര്‍ മൂക്കില്‍ വളയം ഇട്ടിരിക്കുന്നതു നോക്കൂ! 
15എന്‍്ററ കോപം ഞാന്‍ അവരെ കാട്ടിക്കൊടു 
ക്കു! അവരോടു ഞാന്‍ ഒട്ടും കരുണകാട്ടുക 
യില്ല! അവര്‍ക്കുവേണ്ടി ഞാന്‍ ആകുലപ്പെടുക 
യില്ല! അവര്‍ എന്നോടു അലറി വിളിക്കും- 
പക്ഷേ ഞാ൯ അവര്‍ക്കു ചെവി കൊടുക്ക 
യില്ല” 
പ്പോ ദൈവം നഗരത്തെ ശിക്ഷിക്കാന്‍ 
ചുമതലയുള്ള നേതാക്കളെ ഉറക്കെ വിളിച്ചു. 











794 


കാണിക്കുന്നതിനായി യിസ്രായേലിലെ ശേഷി 
ക്കുന്നവരെ മുഴുവന്‍ നീ കൊല്ലുകയാണോ?” 
ദൈവം പറഞ്ഞു, “യിസ്രായേലിന്‍െറയും 
യെഹൂദയുടെയും കുടുംബം ഒട്ടുവളരെ കൊടി 
യ പാപങ്ങള്‍ ചെയ്തിരിക്കുന്നു! ഈ ദേശത്ത്‌ 
എല്ലായിടത്തും ജനം കൊല്ലപ്പെടുകയാണ്‌. ഈ 
നഗരമാകട്ടെ അക്രമംകൊണ്ട നിറഞ്ഞുമിരി 
ക്കുന്നു. എന്തുകാണ്ടെന്നോ? “യഹോവ ഈ 
രാജ്യം വിട്ടുപോയിരിക്കുന്നു” എന്നു ജനം പറ 
യുന്നു. “നമ്മള്‍ ചെയ്യുന്ന കാര്യങ്ങള്‍ യഹോവ 
യ്ക്കു കാണാനാവില്ല.” എന്ന്‌ അവര്‍ സ്വയം 
പറയുന്നു. 10എന്നെ സംബന്ധിച്ചിടത്തോളം, 
ഞാന്‍ ഒട്ടും കരുണ കാട്ടുകയില്ല. ഇവരോടെ 
നിക്ക്‌ അനുതാപം തോന്നുകയില്ല. ഇത്‌ അവര്‍ 
സ്വയം വരുത്തി വച്ചതാണ്‌ -അവര്‍ അര്‍ഹിച്ച 





ഓരോരുത്തരുടെയും കയ്യില്‍ അവനവനന്‍െറ 
സ്വന്തം നശീകരണായുധമുണ്ടായിരുന്നു. അ 
പ്പോള്‍ ആറു പുരുഷന്മാര്‍ വടക്കുപുറത്തെ 
മേലേവാതിലില്‍ നിന്നുള്ള നിരത്തിലൂടെ നട 
ക്കുന്നത്‌ ഞാന്‍ കണ്ടു. അവരില്‍ ഓരോരുത്ത 
ന്‍െറയും കയ്യില്‍ സ്വന്തം മാരകായുധമുണ്ടായി 
രുന്നു. കൂട്ടത്തില്‍ ഒരുത്തന്‍ ദേഹത്ത്‌ ചണയുടു 
പ്പുകളും അരയില്‍ എഴുത്തുകാരുടെ പേനയും 
മഷിപ്പൊതിയും ധരിച്ചിരുന്നു. അവര്‍ ആലയ 
ത്തിലെ ഓടുകൊണ്ടുള്ള യാഗപീഠത്തിനരി 
കില്‍ ചെന്നു നിന്നു. 3അതുവരെ യിസ്ധായേ 
ലിലെ ദൈവത്തിന്‍െറ തേജസ്സ്‌ കെരൂബുമാലാ 
ഖമാരുടെ മുകളില്‍ ഇരിക്കുകയായിരുന്നു. 
ഇപ്പോള്‍ അവന്‍ അവിടെനിന്ന്‌ മേലോട്ടുയര്‍ 
ന്നു. പിന്നെ തേജസ്സ്‌ ആലയത്തിന്‍െറ വാതില്‍ 
ക്കല്‍ ചെന്നു. ഉമ്മറപ്പടിക്കു മുകളിലെത്തിയ 
പ്പോള്‍ അവന്‍ നിന്നു. അപ്പോള്‍ ചണയുടുപ്പും 
എഴുത്തുകാരുടെ പേനയും മഷിപ്പൊതിയും 
ധരിച്ചവനെ തേജസ്സ്‌ വിളിച്ചു. 

ദ്വിന്നെ യഹോവ അവനോടു പറഞ്ഞു, 
“യെരൂശലേംനഗരത്തിലൂടെ പോവുക. ജനം 
ഈ നഗരത്തില്‍ ചെയ്തുകൂട്ടുന്ന എല്ലാ അതി 
ക്രമങ്ങളെയുംകുറിച്ച്‌ ദുഃഖിക്കുകയും ക്വോഭിക്കു 
കയും ചെയ്യുന്ന സകലരുടെയും നെറ്റിയില്‍ 
ഒരടയാളം ഇടുക.” 

ട6അപ്പോള്‍ ദൈവം മറ്റു പുരുഷന്മാരോടു 
പറയുന്നതു ഞാന്‍ കേട്ടു, “നിങ്ങള്‍ ഒന്നാമന്‍റെ 
പിന്നാലെ പോകണമെന്ന്‌ ഞാന്‍ ആവശ്യപ്പെ 
ടുന്നു. നെറ്റിയില്‍ അടയാളമില്ലാത്ത സകലരെ 
യും നിങ്ങള്‍ കൊല്ലണം. അവര്‍ മൂപ്പന്മാരാ 
യാലും യുവാക്കളോ യുവതികളോ ആയാലും 
കുട്ടികളോ അമ്മമാരോ ആയാലും പ്രശ്നമല്ല. 
നെറ്റിയില്‍ അടയാളമില്പാത്ത സകലരെയും 
നിങ്ങളുടെ ആയുധംകൊണ്ട്‌ നിങ്ങള്‍ കൊല്ല 
ണം. ഒട്ടും കരുണ കാണിക്കരുത്‌. ആരെക്കുറിച്ചും 
മനസ്താപപ്പെടരുത്‌! ഇവിടെ എന്‍െറ ആലയ 
ത്തില്‍വെച്ചു തുടങ്ങുക.” അതുകൊണ്ട്‌ അവര്‍ 
ആലയത്തിനന്‍െറ മുന്നിലുണ്ടായിരുന്ന മൂപ്പന്മാ 
രില്‍നിന്നു തുടങ്ങി. 

"ദൈവം അവരോടു പറഞ്ഞു, “ഈ ആലയം 
അശുദ്ധമാക്കുക-ഈ മുറ്റം ശവശരീരങ്ങള്‍കൊ 
ണ്ട്‌ നിറക്കുക! ഇപ്പോള്‍ത്തന്നെ പോവുക!” 
അതുകൊണ്ട്‌ അവര്‍ ചെന്ന്‌ നഗരത്തിലുള്ള 
വരെ കൊന്നു. 

അവര്‍ ജനങ്ങളെ കൊല്ലുവാന്‍ പോയ 
പ്പോള്‍ ഞാന്‍ അവിടെ തങ്ങി. ഞാന്‍ നിലത്തു 
കമിഴ്ന്നുവീണ്‌ നമസ്കരിച്ചുകൊണ്ടു നിലവി 








ദണ്ഡനം കൊടുക്കുക മാത്രമേ ഞാന്‍ ചെയ്യു 
ന്നുള്ളൂ!” 
അപ്പോള്‍ ചണയുടുപ്പും എഴുത്തുകാരന്‍െറ 
പേനയും മഷിയും പിടിച്ചിരുന്നവന്‍ തിരിച്ചു 
വരികയും ഇങ്ങനെ ഉണര്‍ത്തിക്കുകയും ചെ 
യ്തു, “നീ കല്പിച്ചത്‌ ഞാന്‍ ചെയ്തിരിക്കുന്നു.” 
10 കെരുബുമാലാഖമാരുടെ തല 
കള്‍ക്കു മുകളിലുള്ള താലത്തിനു* നേരെ 
ഞാന്‍ കണ്ണുകളുയര്‍ത്തി. താലം ഇന്ദ്രനീലക്ക 
ല്ലുപോലെ തെളിഞ്ഞ നീലയായിരുന്നു. താല 
ത്തിന്‍റെ മുകളില്‍ സിംഹാസനം പോലെ ഒരു 
വസ്തുവും ഉണ്ടായിരുന്നു. അപ്പോള്‍ സിംഹാ 
സനത്തില്‍ ഇരിക്കുന്നവന്‍ ചണയുടുപ്പു ധരി 
ച്ചവനോടു പറഞ്ഞു, “കെരുബുമാലാഖമാരുടെ 
കീഴെ ചക്രങ്ങള്‍ക്കിടയിലുള്ള സ്ഥലത്തു കയറി 
നില്‍ക്കുക. കെരുബുമാലാഖമാരുടെ നടുക്കു 
നിന്ന്‌ ഒരു കൈ നിറയെ തീക്കനലെടുത്തു 
ചെന്ന്‌ യെരൂശലേംനഗരത്തിന്മേല്‍ എറിയുക.” 
ആ മനുഷ്യന്‍ എന്നെയും കടന്നുനടന്നു. 
അവന്‍ കെരുബുമാലാഖമാരുടെ നേരെ നടക്കു 
മ്പോള്‍ അവര്‍ ആലയത്തിനന്‍െറ തെക്കുവശത്തു 
ള്ള സ്ഥലത്തു നില്‍ക്കുകയായിരുന്നു. അകത്തെ 
മുറ്റം മേഘംകൊണ്ടു നിറഞ്ഞു. 4അപ്പോള്‍ 
യഹോവയുടെ തേജസ്സ്‌ കെരുബുമാലാഖമാ 
രില്‍ നിന്നുയര്‍ന്ന്‌ ആലയത്തിന്‍െറ ഉമ്മറപ്പ 
ടിക്ക്‌ മീതെ നിന്നു. അപ്പോള്‍ ആലയം മേഘം 
കൊണ്ടു നിറഞ്ഞു. മുറ്റം മുഴുവന്‍ യഹോവ 
യുടെ തേജസ്സ്ിനെറ ജ്വലിക്കുന്ന പ്രകാശം കൊ 
ണ്ടും നിറഞ്ഞു. $കെരുബുമാലാഖമാരുടെ ചിറ 
കുകളില്‍നിന്നുള്ള ശബ്ദം പുറത്തെ മൂറ്റംവരെ 
യും കേള്‍ക്കാമായിരുന്നു. ആ ശബ്ദം അത്യൂ 
ചൃത്തിലായിരുന്നു-സര്‍വ്ൃശക്തനായ ദൈവം 
സംസാരിക്കുമ്പോഴത്തെ ഇടിമുഴങ്ങുന്ന ശബ്ദം 
പോലെ തന്നെ. 
ദൈവം ചണയുടുപ്പുകളിട്ടവന്‍ ഒരു കല്പന 
കൊടുത്തിരുന്നു. കെരുബുമാലാഖ മാര്‍ക്കിടയി 
ലുള്ള ചക്രങ്ങളുടെ നടുക്കുപോയി നിൽക്കാ 
നും കുറച്ചു കനല്‍ക്കട്ടകള്‍ എടുക്കാനും ദൈവം 
അവനോടു കല്ലിച്ചിരുന്നു. അതുകൊണ്ട അവന്‍ 
അവിടെച്ചെന്ന്‌ ച്ക്രത്തിന്‍െറ അടുത്തുനിന്നു. 
കൂട്ടത്തിലുള്ള ഒരു കെരുബുമാലാഖ കൈ നീട്ടി 
കെരുബുമാലാഖമാരുടെ നടുക്കുള്ള സ്ഥലത്തു 
നിന്ന്‌ കുറച്ചു കനല്‍ക്കട്ടകള്‍ എടുക്കുകയും 
അതു മനുഷ്യന്‍െറ കൈകളിലേക്കു ചൊരിയു 
കയും ചെയ്തു. അതോടെ മനുഷ്യന്‍ സ്ഥലം 
വിട്ടു. കെരുബുമാലാഖമാര്‍ക്ക്‌ അവരുടെ ചിറ 

















ളിച്ചു, “അയ്യോ എന്‍െറ യജമാനനായ യഹോ 
വേ, യെരൂശലേമിനോടുള്ള നിന്‍റെ കോപം 


താലം ഉല്ല. 1:7 ല്‍ ആകാശത്തിനു മുകളിലുള്ള 
മകുടത്തിനുപയോഗിച്ച അതേ വാക്ക്‌ തന്നെയാണി 
വിടെയും 





795 


കുകള്‍ക്കു കീഴെ മനുഷ്യരുടേതു പോലുള്ള കൈ 
കളുണ്ടായിരുന്നു. 

ടപക്രങ്ങള്‍ നാലെണ്ണമുണ്ടായിരുന്നെന്ന്‌ അ 
പ്പോള്‍ ഞാന്‍ ശ്രദ്ധിച്ചു. ഓരോ കെരൂബുമാലാ 
ഖയുടെയും അരികെ ഓരോ ചക്രമുണ്ടായി 
രുന്നു. ചക്രങ്ങളാവട്ടെ ഒരു തെളിഞ്ഞ മഞ്ഞരത്ന 
ക്കല്ലുപോലെയിരുന്നു. 11ആ ചക്രങ്ങള്‍ നാലും 
ഒരേപോലെയിരുന്നു. അവ ചക്രത്തിനകത്തു 
ചക്രമുള്ളതു പോലെയും തോന്നിച്ചു. 11ചലിക്കു 
മ്പോള്‍ എങ്ങോട്ടു വേണമെങ്കിലും അവയ്ക്കു 
പോകാമായിരുന്നു. പക്ഷേ അവ ചലിച്ച 


യെഹെസ്‌കേല്‍ 10:9-11:12 


ങ്ങള്‍ കെബാര്‍നദിക്കടുത്തുവെച്ചുണ്ടായ ദര്‍ശ 
നത്തിലെ മൃഗങ്ങളുടെ നാലുമുഖങ്ങള്‍ പോലെ 
തന്നെ ആയിരുന്നു. അവയെല്ലാം അവ പോയി 
ക്കൊണ്ടിരുന്ന ദിക്കിലേക്കു നേരെ മുമ്പോട്ടു 
നോക്കി. 


] അപ്പോള്‍ ആത്മാവ്‌ എന്നെ യഹോവ 

യുടെ ആലയത്തിന്‍റെറ കിഴക്കേ വാതില്‍ 
ക്കലേക്കു കൊണ്ടുപോയി. ഈ വാതില്‍ കിഴക്കു 
ദിശയിലാണ്‌. അതിന്‍െറ പ്രവേശനത്തില്‍ 
ഇരുപത്തിയഞ്ചു പുരുഷന്മാരെ ഞാന്‍ കണ്ടു. 





പ്പോള്‍ കെരൂബുമാലാഖമാര്‍ എങ്ങോട്ടും തിരി 
ഞ്ഞില്ല. തല നോക്കിയ ദിക്കിലേക്കു തന്നെ 
അവര്‍ സഞ്ചരിച്ചു. ചലിച്ചപ്പോള്‍ അവര്‍ 
എങ്ങോട്ടും തിരിഞ്ഞില്ല. 12അവരുടെ ദേഹങ്ങള്‍ 
നിറയെ കണ്ണുകളുണ്ടായിരുന്നു. അവരുടെ ചുമ 
ലുകളിലും കൈകളിലും ചിറകുകളിലും ചക്ര 
ങ്ങളിലും കണ്ണുകളുണ്ടായിരുന്നു. അതെ, നാലു 
ചക്രങ്ങളിലും കണ്ണുകളുണ്ടായിരുന്നു! 13*പക്ര 
ങ്ങള്‍ക്കിടയിലുള്ള സ്ഥലം” എന്നു ശബ്ദം 
പറയുന്നതു ഞാന്‍ കേട്ടത്‌ ഈ ചക്രങ്ങളെ 
പറ്റിയായിരുന്നു. 

14-15ഓരോ കെരുബുമാലാഖയ്ക്കും നന്നാലു 
മുഖങ്ങളുണ്ടായിരുന്നു. ആദ്യത്തേത്‌ കെരുബി 
ന്‍െറ മുഖം. രണ്ടാമത്തേത്‌ മനുഷ്യമുഖം. മൂന്നാ 
മത്തേത്‌ സിംഹമുഖം. നാലാമത്തേത്‌ കഴുകു 
മുഖം. കെബാര്‍നദിയുടെ അടുത്തുവെച്ച്‌ എനി 
ക്കു ലഭിച്ച ദര്‍ശനത്തില്‍ ഞാന്‍ കണ്ടതും ഇതു 
തന്നെയായി രുന്നുവെന്ന്‌ അപ്പോള്‍ എനിക്കു 
ബോദ്ധ്യമായി! ആ “മൃഗങ്ങള്‍” കെരുബുമാലാ 
ഖമാരായിരുന്നു! 

അപ്പോള്‍ കെരുബുമാലാഖമാര്‍ ആകാശത്തി 
ലേക്കുയര്‍ന്നു. 1പേക്രങ്ങളും അവരോടൊപ്പം 
പൊങ്ങി. കെരുബുമാലാഖമാര്‍ അവരുടെ ചിറ 























അസ്സൂരിന്‍െറെ മകന്‍ യയസന്യാവും ബെനാ 
യാവിനന്‍െറെ മകന്‍ പെലത്യാവും അവരുടെ കൂട്ട 
ത്തിലുണ്ടായിരുന്നു. പെലത്യാവായിരുന്നു കൂട്ട 
ത്തിന്‍റെ തലവന്‍. 

അപ്പോള്‍ ദൈവം എന്നോടിങ്ങനെ പറ 
ഞ്ഞു, “മനുഷ്യപുത്രാ, ഈ നഗരത്തിനുവേണ്ടി 
ദുരാലോചനകള്‍ നടത്തുന്നത്‌ ഇവരാണ്‌. 
ദുഷ്പ്രവൃത്തികള്‍ ചെയ്യാന്‍ ഇവര്‍ സദാ ജന 
ത്തോടു പറയുന്നു. 3“അടു ത്തകാലത്തൊന്നും 
നാം നമ്മുടെ വീടുകള്‍ വീണ്ടും പണിയില്ല. * 
കലത്തിലുള്ള മാംസംപോലെ നാം ഈ നഗര 
ത്തില്‍ സുരക്ഷിതരാണ്‌!” എന്നു അവര്‍ പറയു 
ന്നു. “അവര്‍ ഈ കള്ളങ്ങള്‍ പറയുകയാണ്‌. 
അതുകൊണ്ട്‌ എനിക്കുവേണ്ടി നീ അവരോടു 
തീര്‍ച്ചയായും സംസാരിക്കണം. മനുഷ്യപുത്രാ, 
പോയി ജനത്തോടു പ്രവചിക്കുക.” 

ടഅപ്പോള്‍ യഹോവയുടെ ആത്മാവ്‌ എന്‍െറ 
മേല്‍ വന്നു. അവന്‍ എന്നോടു പറഞ്ഞു, “ഇതെ 
ല്ലാം യഹോവ അരുളിച്ചെയ്തതായി അവരോടു 
പറയണം, യിസന്രായേല്‍ഭവനമേ, നിങ്ങള്‍ വന്‍ 
കാര്യങ്ങള്‍ കണക്കുകൂട്ടുന്നുണ്ട്‌. പക്ഷേ നിങ്ങള്‍ 
ആലോചിക്കുന്നതെന്തെന്ന്‌ എനിക്കറിയാം! 
ഈ നഗരത്തില്‍ പലരെയും നിങ്ങള്‍ കൊന്നി 














കുകള്‍ ഉയര്‍ത്തി ആകാശത്തിലേക്കു പറന്ന 
പ്പോള്‍ ചക്രങ്ങള്‍ അവരുടെയടുക്കല്‍നിന്നും 
തിരിഞ്ഞില്ല. 17കെരുബുമാലാഖമാര്‍ ആകാശ 
ത്തിലേക്കു പറന്നെങ്കില്‍ ചക്രങ്ങളും അവയോ 
ടൊപ്പം ചെന്നു. കെരുബുമാലാഖമാര്‍ അന 
ങ്ങാതെ നിന്നെങ്കില്‍ ചക്രങ്ങളും അതുതന്നെ 
ചെയ്തു. എന്തുകൊണ്ടെന്നോ? “തൃഗത്തിന്‍െറ” 
ജീവന്‍െറ ആത്മാവ്‌ അവയിലുണ്ടായിരുന്നു. 
18അപ്പോള്‍ യഹോവയുടെ തേജസ്സ്‌ ആലയ 
ത്തിന്‍റെറ ഉമ്മറപ്പടിയില്‍നിന്നു പൊങ്ങുകയും 
കെരുബുമാലാഖമാരുടെ മുകളിലുള്ള സ്ഥല 
ത്തു ചെന്നു നില്‍ക്കുകയും ചെയ്തു. 
19അപ്പോള്‍ കെരുബുമാലാഖമാര്‍ ചിറകുകള്‍ 
ഉയര്‍ത്തി ആകാശത്തിലേക്കു പറന്നു. അവര്‍ 
ആലയം വിട്ടുപോകുന്നത്‌ ഞാന്‍ കണ്ടു! ചക്ര 
ങ്ങളും അവരോടൊപ്പം പോയി. പിന്നെ യഹോ 
വയുടെ ആലയത്തിന്‍െറ കിഴക്കേ വാതിലില്‍ 








ട്ടുണ്ട്‌ തെരുവുകള്‍ ശവശരീരങ്ങള്‍ കൊണ്ട്‌ 
നിങ്ങള്‍ നിറച്ചിട്ടുണ്ട്‌. "ഇപ്പോള്‍ നമ്മുടെ യജ 
മാനനായ യഹോവ ഇങ്ങനെ പറയുന്നു: “ആ 
ശവശരീരങ്ങളാണ്‌ മാംസം. നഗരം കലവും. 
പക്ഷേ അവന്‍ വന്ന്‌ നിങ്ങളെ സംരക്ഷിക്കുന്ന 
തെന്നു നിങ്ങള്‍ കരുതിയ ഈ കലത്തില്‍നിന്ന്‌ 
നിങ്ങളെ എടുത്തുകൊണ്ടുപോകും! 8നിങ്ങള്‍ക്ക്‌ 
വാളിനെ പേടിയാണ്‌. പക്ഷേ ഞാന്‍ വാളിനെ 
ത്തന്നെ നിങ്ങള്‍ക്കെതിരെ വരുത്തുന്നുണ്ട്‌!” 
നമ്മുടെ യജമാനനായ യഹോവ ഈ കാര്യ 
ങ്ങള്‍ പറഞ്ഞു. അതുകൊണ്ട്‌ അതു സംഭവിക്കും! 

ദൈവം ഇതുംകൂടി പറഞ്ഞു, “ഞാന്‍ 
നിങ്ങളെ ഈ നഗരത്തിനു വെളിയിലേക്കു 
കൊണ്ടുപോവുകയും അപരിചിതരെ ഏലിക്കു 
കയും ചെയ്യും. ഞാ൯ നിങ്ങളെ ശിക്ഷിക്കും! 
10നിങ്ങള്‍ വാളാല്‍ മരിക്കും. ഞാന്‍ നിങ്ങളെ 
ഇവിടെ യിസ്രായേലിന്‍റെ അതിര്‍ത്തിയില്‍ 











അവര്‍ നിന്നു. യിസ്രായേലിന്‍റെ ദൈവത്തി 
നെറ തേജസ്സ്‌ ആകാശത്തില്‍ അവരുടെ മീതെ 


ഉണ്ടായിരുന്നു. 
20അ പ്പോള്‍ കെബാര്‍നദിക്കടുത്തുവെച്ചു 
ണ്ടായ ദര്‍ശനത്തില്‍ യിസ്ധ്രായേലിന്‍െറ 


ദൈവത്തിന്‍റെ തേജസ്സിനു കീഴെ കണ്ട മൃഗ 
ങ്ങളെ ഞാന്‍ ഓര്‍ത്തു. ആ മൃഗങ്ങള്‍ കെരുബു 
മാലാഖമാരായിരുന്നെന്ന്‌ എനിക്കു ബോദ്ധ്യ 
മായി. ്ഞാന്‍ അര്‍ത്ഥമാക്കുന്നത്‌ ഓരോ മൃഗ 
ത്തിനും നാലു മുഖങ്ങളും നാലുചിറകുകളും 
അവരുടെ ചിറകുകള്‍ക്കടിയില്‍ മനുഷ്യന്‍െറ 
കൈകള്‍പോലുള്ള എന്തോ ഒന്നും ഉണ്ടായിരു 
ന്നെന്നാണ്‌. 2കെരുബുമാലാഖമാരുടെ മുഖ 





ശിക്ഷിക്കും. നിങ്ങളെ ശിക്ഷിക്കുന്നവ൯ യഹോ 
വയായ ഞാനാണെന്ന്‌ അങ്ങനെ നിങ്ങളറിയും. 
1അതെ, ഈ സ്ഥലമായിരിക്കും പാചകക്കലം. 
അതില്‍ വേവുന്ന മാംസം നിങ്ങളും. കലം നിങ്ങ 
ള്‍ക്കുള്ള സംരക്ഷണമായിരിക്കില്ല. ഇവിടെ 
യിസ്രായേലിന്‍റെ അതിര്‍ത്തിയില്‍ നിങ്ങളെ 
ഞാന്‍ ശിക്ഷിക്കും. ഞാനാണ്‌ യഹോവ എന്ന്‌ 
അപ്പോള്‍ നിങ്ങളറിയും. എന്‍െറ ചട്ടങ്ങളാണ്‌ 
നിങ്ങള്‍ തെറ്റിച്ചത്‌! എന്‍െറ കല്പനകള്‍ നിങ്ങള്‍ 
അനുസരിച്ചില്ല. നിങ്ങള്‍ക്കു ചുറ്റുമുള്ള രാഷ്ട്ര 





അടുത്തകാലത്തൊന്നും ... പണിയില്ല എന്തെന്നാല്‍ 
വീടുകള്‍ യുദ്ധത്തില്‍ നശിക്കില്പാത്തതുകൊണ്ട്‌ 
അവ പുനര്‍നിര്‍മ്മിക്കപ്പെടേണ്ടിവരില്ല. 





യെഹെസ്‌കേല്‍ 11:13-12:11 


ങ്ങളെപ്പോലെ ജീവിക്കാന്‍ നിങ്ങള്‍ നിശ്ച 
യിച്ചു.” 

13ദൈവത്തിനുവേണ്ടി ഞാന്‍ സംസാരിച്ചു 
തീര്‍ന്നതും ബെനായാവിന്‍െറ മകന്‍ പെല 
ത്യാവ്‌ മരിച്ചു! ഞാന്‍ നിലത്തു കമിഴ്ന്നു 
കിടന്നു നമസ്കരിച്ചുകൊണ്ട്‌ ഉച്ചത്തില്‍ നില 
വിളിച്ചു, “അയ്യോ, എന്‍െറ യജമാനനായ 
യഹോവേ, യിസ്രായേലില്‍ ശേഷിക്കുന്നവരെ 
മുഴുവന്‍ നീ അപ്പാടെ മുടിച്ചുകളയാന്‍൯ 
പോകുന്നു!” 

4പക്ഷേ അപ്പോള്‍ യഹോവയുടെ അരുള 
പ്പാട്‌ എനക്കുണ്ടായി. അവന്‍ പറഞ്ഞു, 1മനു 
ഷപുത്രാ, നിന്‍െറ സഹോദരങ്ങളേ, യിസ്രധാ 
യേല്‍കുടുംബത്തെ ഓര്‍ക്കുക. അവര്‍ തങ്ങളുടെ 
രാജ്യം വിട്ടുപോകാന്‍ നിര്‍ബ്ന്ധിതരായി. 
പക്ഷേ ഞാന്‍ അവരെ തിരിച്ചു കൊണ്ടുവരും! 
എന്നാല്‍ ഇപ്പോള്‍ യെരൂശലേമില്‍ പാര്‍ക്കുന്ന 
വര്‍ ഇങ്ങനെ പറയുന്നുണ്ട്‌, “യഹോവയില്‍ 
നിന്ന്‌ വളരെ ദൂരെ മാറിനില്‍ക്കുക. ഈ ദേശം 
നമുക്ക്‌ തന്നതാണ്‌-ഇത്‌ നമ്മുടേതാണ്‌!" 

16“അതുകൊണ്ട്‌ ആ ജനത്തോടു ഈ കാര്യ 
ങ്ങള്‍ പറയുക: നമ്മുടെ യജമാനനായ 
യഹോവ അരുളിച്ചെയുന്നു, “എന്‍െറ ജനത്തെ 
വളരെ ദൂരെ അന്യരാഷ്ട്രങ്ങളിലേക്കു നിര്‍ബ്ബ 
ന്ധിച്ചയച്ചത്‌ ഞാനാണെന്നതു നേരുതന്നെ. 
പല രാജ്യങ്ങളില്‍ ഞാന്‍ അവരെ ചിതറിച്ചി 
ട്ടുണ്ട്‌. പക്ഷേ അവര്‍ അന്യരാജ്യങ്ങളില്‍ കഴി 
യുന്ന ചുരുങ്ങിയകാലം അവരുടെ ആലയം 
ഞാനായിരിക്കും. 17എങ്കിലും അവരുടെ യജമാ 
നനായ യഹോവ അവരെ തിരിച്ചു കൊണ്ടുവ 
രുമെന്ന്‌ നീ അവരോടു പറയണം. ഞാന്‍ 
നിങ്ങളെ പല രാഷ്ട്രങ്ങളുടെ ഇടയില്‍ ചിത 
റിച്ചിട്ടുണ്ട്‌. എങ്കിലും ഞാന്‍ നിങ്ങളെ ശേഖ 
രിച്ച്‌ ആ രാഷ്ട്രങ്ങളില്‍നിന്ന്‌ തിരിച്ചുകൊ 
ണ്ടുവരും. യിസ്രായേല്‍ദേശം ഞാന്‍ നിങ്ങള്‍ക്കു 
തിരിച്ചുതരും! 14എനന്‍െറെ ജനം തിരിച്ചുവരു 
മ്പോള്‍ അവര്‍ ഇപ്പോള്‍ ഇവിടെയുള്ള ഭയങ്ക 
രവും വൃത്തികെട്ടതുമായ സകല വിഗ്രഹങ്ങ 
ളെയും നശിപ്പിക്കുകയും ചെയ്യും. ഞാന്‍ അവ 
രെ ഒരുമിച്ചുചേര്‍ത്ത്‌ ഒരൊറ്റയാളെപ്പോലെ 
ആക്കും. ഞാ൯ അവരില്‍ ഒരു പുതിയ ആത്മാ 
വിനെ വയ്ക്കും. ആ കല്ലിന്‍െറ ഹൃദയം എടുത്തു 
മാറ്റി അതിന്‍െറ സ്ഥാനത്ത്‌ ഞാന്‍ ഒരു യഥാര്‍ 
ത്ഥഹൃദയം വയ്ക്കും. 2%അപ്പോള്‍ അവര്‍ എന്‍െറ 
നിയമങ്ങളും കല്പനകളും അനുസരിക്കും, ഞാന്‍ 
ആവശ്യപ്പെടുന്നത്‌ അവര്‍ ചെയ്യും. ശരിക്കും 
അവര്‍ എന്‍െറ ജനവും ഞാന്‍ അവരുടെ ദൈ 
വവും ആയിരിക്കും.” 

അപ്പോള്‍ ദൈവം പറഞ്ഞു, “പക്ഷേ 
ഇപ്പോള്‍ അവരുടെ ഹൃദയങ്ങള്‍ ആ ഭയങ്കരവും 
വൃത്തികെട്ടതുമായ വിഗ്രഹങ്ങള്‍ക്കു സ്വന്തമാ 
ണ്‌. അവര്‍ ചെയ്ത ദുഷ്പ്രവൃത്തികള്‍ക്ക്‌ അവ 
രെ ഞാന്‍ ശിക്ഷിക്കുകതന്നെ വേണം.” എന്‍െറ 
യജമാനനായ യഹോവ അക്കാര്യങ്ങള്‍ പറ 


























796 


ബാബിലോണില്‍ മടക്കിക്കൊണ്ടുവരികയും 
ചെയ്തു. യിസ്രായേല്‍ വിടാന്‍ നിര്‍ബ്ബന്ധി 
തരായവരുടെ അടുത്തേക്ക്‌ അതെന്നെ മടക്കി 
ക്കൊണ്ടുവന്നു. അപ്പോള്‍ ദൈവീകദര്‍ശന 
ത്തില്‍ ഞാനിതെല്ലാം കണ്ടു. അപ്പോള്‍ ഞാന്‍ 
കണ്ടവന്‍ ആകാശത്തേക്കുയരുകയും എന്നെ 
വിട്ടുപോവുകയും ചെയ്തു. 25അപ്പ്പോള്‍ 
യഹോവ എനിക്കു കാട്ടിത്തന്ന സകലകാര്യ 
ങ്ങളും ഞാന്‍ പ്രവാസികളോടു പറഞ്ഞു. 








] അപ്പോള്‍ യഹോവയുടെ അരുളപ്പാട്‌ 
എനിക്കുണ്ടായി. അവന്‍ പറഞ്ഞു, 2“മനു 
ഷ്ൃപുത്രാ, വഴക്കാളികളായ കലഹക്കാരുടെ 
ഇടയിലാണ്‌ നീ പാര്‍ക്കുന്നത്‌- അവര്‍ എപ്പോ 
ഴും എനിക്കെതിരെ തിരിയുന്നു. കാണാന്‍ കണ്ണു 
ണ്ടെങ്കിലും അവര്‍ക്കുവേണ്ടി ഞാന്‍ ചെയ്ത 
കാര്യങ്ങള്‍ കാണാന്‍ അവര്‍ കൂട്ടാക്കുന്നില്ല. 
കേള്‍ക്കാന്‍ ചെവിയുണ്ടെങ്കിലും അവരോടു 
ചെയ്യുവാന്‍ ഞാന്‍ പറഞ്ഞ കാര്യങ്ങള്‍ അവര്‍ 
കേള്‍ക്കുന്നില്ല. എന്തുകൊണ്ടെന്നോ? അവര്‍ 
കലഹികളാണ്‌. 3അതുകൊണ്ട്‌ മനുഷ്യപുത്രാ, 
നിന്‍െറ മാറാപ്പുകള്‍ ഒരുക്കിക്കോളൂ. ഒരു വിദൂര 
രാജ്യത്തേക്കു പോകുന്നതുപോലെ കാട്ടുക. 
അത്‌ പകല്‍സമയത്ത്‌ ജനത്തിന്‍െറ മുമ്പാകെ 
ചെയ്യണം. ഒരുപക്ഷേ, അവര്‍ നിന്നെ കാണുക 
യും തങ്ങള്‍ വളരെ ശാഠ്യമുള്ളവരാണെന്ന്‌ മന 
സ്റ്റിലാക്കുകയും ചെയ്യും. 
“ജനം കാണുന്നതിനുവേണ്ടി നിന്‍െറ മാറാ 
പ്പുകള്‍ പകല്‍നേരത്തു പുറത്തേക്കെടുക്കുക. 
വൈകുന്നേരം ഒരു വിദൂരരാജ്യത്തേക്ക്‌ ഒരു 
ബന്ദിയായി പുറപ്പെട്ടുപോകുന്നതുപോലെ 
കാട്ടുക. ജനം കാവലോടെ നോക്കിനില്‍ക്കെ 
മതിലില്‍ ഒരു തുളയുണ്ടാക്കി അതിലൂടെ പുറ 
ത്തു കടക്കുക. രോത്രിയില്‍ മാറാപ്പു തോളിലിട്ടു 
സ്ഥലം വിടുക. പോകുന്നത്‌ എങ്ങോട്ടെന്നു 
നീ കാണാതിരിക്കാന്‍ വേണ്ടി നിന്‍െറ മുഖം 
മൂടുക. ഇതെല്ലാം നീ ചെയ്യുന്നത്‌ ജനം കാണു 
ന്നതിനു വേണ്ടിയാവണം. എന്തുകൊണ്ടെ 
ന്നാല്‍ ഞാന്‍ നിന്നെ യിസ്ധ്രായേല്‍ഗ്ൃഹത്തി 
നുള്ള ഒരു ദൃഷ്ടാന്തമായി ഉപയോഗിക്കയാണ്‌.” 
"അതുകൊണ്ട്‌ യെഹെസ്‌കേല്‍ എന്ന ഞാന്‍ 
എന്നോടു കല്പിച്ചതുപോലെ ചെയ്തു. പകല്‍ 
നേരത്ത്‌ ഞാന്‍ എന്‍െറ മാറാപ്പുകള്‍ എടുക്കു 
കയും വിദൂരരാജ്യത്തേക്കു പുറപ്പെട്ടുപോകുന്ന 
തുപോലെ കാട്ടുകയും ചെയ്തു. അന്ന്‌ വൈകു 
ന്നേരം എന്‍െറ കൈകള്‍ ഉപയോഗിച്ച്‌ ഞാന്‍ 
മതിലില്‍ ഒരു തുളയുണ്ടാക്കി. രാത്രിയില്‍ 
എന്‍െറ മാറാപ്പു തോളിലിട്ടുകൊണ്ട്‌ ഞാന്‍ 
സ്ഥലംവിട്ടു. അങ്ങനെ സകല ജനവും കാണേ 
ണ്ടതിലേക്കായി ഞാന്‍ അങ്ങനെ ചെയ്തു. 
പിറ്റേന്നു രാവിലെ യഹോവയുടെ അരുള 
പ്പാട്‌ എനിക്കുണ്ടായി. അവന്‍ പറഞ്ഞു, 9“മനു 
ഷ്യപുത്രാ, നീ ചെയ്തത്‌ എന്തായിരുന്നു എന്ന്‌ 
യിസ്രായേലിലെ ആ കലഹക്കാര്‍ നിന്നോടു 




















ഞ്ഞു. 2അപ്പോള്‍ കെരൂബുമാലാഖമാര്‍ അറ 
രുടെ ചിറകുകള്‍ ഉയര്‍ത്തി സ്വര്‍ഗ്ഗത്തിലേക്കു 
പറന്നുപോയി. ചക്രങ്ങളും അവരോടൊപ്പം 
പോയി. യിസ്രായേലിന്‍റെ ദൈവത്തിന്‍െറ 
തേജസ്സ്‌ അവയ്ക്കു മുകളിലുണ്ടായിരുന്നു. 23യ 
ഹോവയുടെ തേജസ്സുയര്‍ന്ന്‌ യെരൂശലേം വിട്ട 
കന്നു. അവന്‍ യെരൂശലേമിന്‍റെ കിഴക്കുള്ള 
കുന്നിന്മേല്‍* ചെന്നുനിന്നു. 4അപ്പോള്‍ 
ആത്മാവ്‌ എന്നെ വായുവിലേക്കുയര്‍ത്തുകയും 











യെരൂശലേം കുന്ന്‌ ഒലീവ്‌ മല 


ചോദിച്ചുവോ? 10അവരുടെ യജമാനനായ 
യഹോവ പറഞ്ഞതാണിവ എന്ന്‌ അവരോടു 
പറയുക. ഈ സന്ദേശം യെരൂശലേമിന്‍െറ നേ 
താവിനെയും അവിടെ പാര്‍ക്കുന്ന മുഴുവന്‍ 
യിസ്രായേലുകാരെയും സംബന്ധിക്കുന്നതാ 
ണ്‌. 1“ഞാന്‍ നിങ്ങള്‍ മുഴുവന്‍ ജനത്തിനുമുള്ള 
ഒരു ദൃഷ്ടാന്തമാണ്‌. ഞാന്‍ കാട്ടിയ പ്രവൃത്തി 
കള്‍ തീര്‍ച്ചയായും നിങ്ങള്‍ക്കു സംഭവിക്കും.” 
എന്ന്‌ അവരോടു പറയുക. തീര്‍ച്ചയായും 
അവര്‍ ഒരു വിദൂരരാജ്യത്തേക്കു തടവുകാരായി 





797 


കൊണ്ടുപോകപ്പെടും. 12അവരുടെ നേതാവ്‌ 
മതിലില്‍ ഒരു തുളയുണ്ടാക്കി അതിലൂടെ രാത്രി 
യില്‍ തന്‍െറ യാത്രാഭാണ്ഡവും പേറി ഒളിച്ചു 
Sapa മറ്റുള്ളവര്‍ തിരിച്ചറിയാതിരിക്കാന്‍ 
വേണ്ടി അവന്‍ തന്‍െറ മുഖം മറയ്ക്കും. എങ്ങോ 
ട്ടാണ്‌ താന്‍ പോകുന്നതെന്ന്‌ അവന്‍െറ കണ്ണ 
കള്‍ കാണുകയില്ല. 13അവന്‍ രക്ഷപ്പെടാന്‍ വ 
ക്കും. പക്ഷേ ദൈവമായ ഞാന്‍ അവനെ പിടി 
ക്കും! അവന്‍ എന്‍െറ കെണിയില്‍ പിടിക്കപ്പെ 
ടും. അവനെ ഞാന്‍ കല്‍ദയരുടെ ദേശമായ 
ബാബിലോണിലേക്കു കൊണ്ടുവരികയും 
ചെയും. പക്ഷേ താന്‍ എങ്ങോട്ടാണ്‌ പോകുന്ന 
തെന്ന്‌ അവനു കാണാന്‍ കഴിയില്ല. ശത്രു അവ 
നെറ കണ്ണുകള്‍ തുരന്നെടുത്ത്‌ അവനെ കുരുട 
നാക്കും. അവന്‍ അവിടെ മരിക്കുകയും ചെയ്യും. 
14രാജാവിന്‍െറ ആള്‍ക്കാരെ യിസ്ധരായേലിനു 
ചുറ്റുമുള്ള പുറനാടുകളില്‍ ഞാന്‍ ബലാല്‍ക്കാ 
രമായി പാര്‍പ്പിക്കു. അവന്‍െറ സൈന്യത്തെ 
ഞാന്‍ കാറ്റില്‍ ചിതറിക്കും. ശത്രുഭടന്മാര്‍ അവ 
രെ തങ്ങളുടെ വാളുകളെടുത്ത്‌ ഓടിക്കും. 
15അപ്പോള്‍ ആ ജനം അറിയും ഞാനാണ്‌ 
യഹോവ എന്ന്‌. അവരെ രാഷ്ട്രങ്ങളുടെ ഇട 
യില്‍ ചിതറിച്ചത്‌ ഞാനാണെന്ന്‌ അവരറിയും. 
അവരെ പുറനാടുകളിലേക്കു തുരത്തിയത്‌ 
ഞാനാണെന്ന്‌ അവരറിയും. 

1പക്ഷേ അവരില്‍ അല്പം ചിലരെ ഞാന്‍ 
ജീവിക്കാന്‍ അനുവദിക്കും. അവര്‍ രോഗവും 
പട്ടിണിയും യുദ്ധവുംകൊണ്ട്‌ മരിക്കയില്ല. 
എനിക്കെതിരെ തങ്ങള്‍ ചെയ്തുകൂട്ടിയ അതി 
ക്രമങ്ങളെപ്പറ്റി തങ്ങള്‍ ചെന്നെത്തുന്നിടങ്ങളി 
ലെ ജനത്തോടു പറയേണ്ടതിനായി അവരെ 
ഞാന്‍ ശേഷിപ്പിക്കും. ഞാനാണ്‌ യഹോവ 
എന്ന്‌ അപ്പോള്‍ അവര്‍ അറിയുകയും ചെയ്യും.” 

17അപ്പോള്‍ യഹോവയുടെ അരുളപ്പാട്‌ എനി 
ക്കുണ്ടായി. അവന്‍ പറഞ്ഞു. 15“മനുഷ്യപുത്രാ, 
അത്യധികം പേടിച്ചതായി നീ അഭിനയിക്കണം. 
നിന്‍െറ ആഹാരം കഴിക്കുമ്പോള്‍ നീ വിറയ്ക്ക 
ണം. നിന്‍െറ വെള്ളം കുടിക്കുമ്പോള്‍ നീ വേവ 








യെഹെസ്‌കേല്‍ 12:12-13:6 


പറയുക. ഇനിമേല്‍ യിസ്രായേലിനെവ്പറ്റി 
അവര്‍ അങ്ങനെ പറയുകയില്ല. പക്ഷേ, അവ 
രോടു പറയുക: 


ഈ ദുരിതം ഉടനെ വരും, ദര്‍ശനങ്ങള്‍ 
വൈകാതെ സംഭവിക്കും. 


24“യിസ്രായേലില്‍ ഇനിമേലാല്‍ കപടദര്‍ശ 
നങ്ങള്‍ ഒന്നും ഉണ്ടാകയില്ല. സത്യമായിത്തീരാ 
ത്ത കാര്യങ്ങള്‍ പറയുന്ന ജാലവിദ്യക്കാര്‍ ഇനി 
മേലാല്‍ അവിടെയുണ്ടായിരിക്കില്ല. 25എന്തു 
കൊണ്ടെന്നാല്‍ യഹോവ ഞാനാകുന്നു. എനി 
ക്കു പറയണമെന്നു തോന്നുന്നതെന്തോ അതു 
ഞാന്‍ പറയുകയും അതു സംഭവിക്കുകയും 
ചെയും! കാലം നീണ്ടുപോകാ൯ ഞാന്‍ അനുവ 
ദിക്കയില്ല. ദുരിതങ്ങളെല്ലാം ഉടനെ വരുന്നുണ്ട്‌, 
നിങ്ങളുടെ ആയുഷ്കാലത്തുതന്നെ. കലഹി 
കളേ, ഞാന്‍ വല്ലതും പറയുമ്പോള്‍ അതു ഞാന്‍ 
സംഭവിപ്പിക്കുന്നു.” എന്റെറ യജമാനനായ 
യഹോവ ഈ കാര്യങ്ങള്‍ പറഞ്ഞു. 
26അപ്പോള്‍ യഹോവയുടെ അരുളപ്പാട്‌ എനി 
ക്കുണ്ടായി. അവന്‍ പറഞ്ഞു, 27*മനുഷ്യപുത്രാ, 
ഞാന്‍ നിനക്കു തന്ന ദര്‍ശനങ്ങള്‍ എന്നോ 
വരാനിരിക്കുന്ന ഒരു കാലത്തെപ്പറ്റിയാണെന്ന്‌ 
യിസ്രായേലിലെ ജനം വിചാരിക്കുന്നു. വളരെ 
വളരെ കൊല്ലങ്ങള്‍ക്കുശേഷം നടക്കാനുള്ള 
കാര്യങ്ങളെപ്പറ്റിയാണ്‌ നീ പറയുന്നതെന്ന്‌ 
അവര്‍ വിചാരിക്കുന്നു. അതുകൊണ്ട നീ അവ 
രോട്‌ ഇതുകൂടി പറയണം, “എന്‍െറ യജമാന 
നായ യഹോവ പറയുന്നു: ഇനിയും ഞാന്‍ 
വൈകിക്കില്ല. എന്തെങ്കിലും സംഭവിക്കുമെന്ന്‌ 
ഞാന്‍ പറഞ്ഞാല്‍ അതു സംഭവിച്ചിരിക്കും!”” 
എന്‍െറ യജമാനനായ യഹോവ ഈ കാര്യ 
ങ്ങള്‍ പറഞ്ഞു. 
13 ാള്‍ യഹോവയുടെ അരുളപ്പാട്‌ 
എനിക്കുണ്ടായി. അവന്‍ പറഞ്ഞു., 2“മനു 
ഷ്ൃപൂത്രാം എനിക്കുവേണ്ടി നീ യിസ്രായേലി 
ലെ പ്രവാചകരോടു സംസാരിക്കണം. ആ 

















ലാതിയും ഭയവും കാട്ടണം. 9സാധാരണജന 
ത്തോടു നീ ഈ കാര്യങ്ങള്‍ പറയണം: “യെരൂശ 
ലേമിലും യിസ്രായേലിലെ ഇതരഭാഗങ്ങളിലും 
പാര്‍ക്കുന്നവരോടു നമ്മുടെ യജമാനനായ 
യഹോവ ഈ കാര്യങ്ങള്‍ പറയുന്നു. നിങ്ങള്‍ 
നിങ്ങളുടെ ആഹാരം കഴിക്കുമ്പോള്‍ അത്യ 
ധികം വേവലാതിപ്പെടും. നിങ്ങള്‍ നിങ്ങളുടെ 
വെള്ളം കുടിക്കുമ്പോള്‍ അത്യധികം ഭയപ്പെടും. 
എന്തുകൊണ്ടെന്നാല്‍ നിങ്ങളുടെ ദേശത്തുള്ള 
സകല വസ്തുക്കളും ശൂന്യമാക്കപ്പെടും. അവി 
ടെ വസിക്കുന്ന എല്ലാവരുടെയും ക്രൂരതമൂലമാ 
ണിതു സംഭവിക്കുക. 2നിങ്ങളുടെ നഗരങ്ങളില്‍ 
ഇപ്പോള്‍ ഒട്ടേറെ ജനം പാര്‍ക്കുന്നുണ്ട എന്നാല്‍ 
ആ നഗരങ്ങള്‍ ശുൂന്യമാക്കപ്പെടും. നിങ്ങളുടെ 
മുഴുവന്‍ രാജ്യവും ശൂന്യമാക്കപ്പെടും! അപ്പോള്‍ 
നിങ്ങളറിയും ഞാനാണ്‌ യഹോവ എന്ന്‌.” 
2അപ്പോള്‍ യഹോവയുടെ അരുളപ്പാട എനി 
ക്കുണ്ടായി. അവന്‍ പറഞ്ഞു. 22“മനുഷ്യപുത്രാ, 
ദുരിതം ഉടന്‍ വരികയില്ല, ദര്‍ശനങ്ങള്‍ സംഭ 
വിക്കാതിരിക്കുകയും ചെയ്യും 








എന്ന്‌ യിസ്രായേല്‍ദേശത്തെല്ലറ്റി 
ജനം പറയുന്നതെന്ത്‌? 


23“ഈ ചൊല്ല്‌ അവരുടെ യജമാനനായ 
യഹോവ നിര്‍ത്തിക്കുമെന്ന്‌ ആ ജനത്തോടു 


പ്രവാചകര്‍ സംസാരിക്കുന്നത്‌ യഥാര്‍ത്ഥ 
ത്തില്‍ എനിക്കുവേണ്ടിയല്ല. സ്വന്തം മനസ്സില്‍ 
നിന്നുള്ള കാര്യങ്ങളാണവര്‍ പറയുന്നത്‌- തങ്ങ 
ള്‍ക്കു പറയണമെന്നുള്ള കാര്യങ്ങള്‍. അതു 
കൊണ്ട നീ അവരോടു തീര്‍ച്ചയായും സംസാ 
രിക്കണം. അവരോട്‌ ഈ കാര്യങ്ങള്‍ പറയുക: 
“യഹോവയില്‍നിന്നുള്ള ഈ സന്ദേശം ശ്രദ്ധി 
ചുകേള്‍ക്കുക! 3ബുദ്ധികെട്ട പ്രവാചകരേ, 
എന്‍െറ യജമാനനായ യഹോവ പറയുന്നു, 
നിങ്ങള്‍ക്ക്‌ അശുഭകാര്യങ്ങള്‍ വന്നു ഭവിക്കും. 
നിങ്ങള്‍ നിങ്ങളുടെ സ്വന്തം ആത്മാക്കളെയാണ്‌ 
പിന്തുടരുന്നത്‌. നിങ്ങള്‍ യഥാര്‍ത്ഥത്തില്‍, ദര്‍ശ 
നങ്ങളില്‍ കാണുന്നത്‌ ജനത്തോടു പറയുന്നില്ല. 

4“യിസ്രായേലേ, നിന്‍െറ പ്രവാചകര്‍ പൊ 
ളിഞ്ഞു ശൂന്യമായ കെട്ടിടങ്ങള്‍ക്കിടയിലൂടെ 
ഓടുന്ന കുറുക്കന്മാരെപ്പോലെയിരിക്കും. തക 
ര്‍ന്ന നഗരമതിലുകള്‍ക്കരികെ നീ സൈനി 
കരെ നിര്‍ത്തിയില്ല. യിസ്രായേല്‍കൂടുംബത്തി 
നെറ രക്ഷയ്ക്കായി നീ മതിലുകള്‍ കെട്ടിയി 
ട്ടില്ല. അതുകൊണ്ട്‌ നിങ്ങളെ ശിക്ഷിക്കാനുള്ള 
നാള്‍ യഹോവയ്ക്കു കൈവരുമ്പോള്‍ നിങ്ങള്‍ 
യുദ്ധം തോല്‍ക്കും! 

““കള്ളപ്രവാചകര്‍ പറഞ്ഞു, അവര്‍ ദര്‍ശന 
ങ്ങള്‍ കണ്ടെന്ന്‌.” അവര്‍ മായാവിദ്യ കാട്ടുകയും 
ചിലതൊക്കെ സംഭവിക്കുമെന്നു പറയുകയും 
ചെയ്തു-പക്ഷേ അതു പൊളിയായിരുന്നു. 





യെഹെസ്‌കേല്‍ 13:7-14:3 


യഹോവയാണ്‌ തങ്ങളെ അയച്ചതെന്ന്‌ അവര്‍ 
പറഞ്ഞു. പക്ഷേ അത്‌ പൊളിയായിരുന്നു. 
തങ്ങളുടെ നുണകള്‍ യാഥാര്‍ത്ഥയമാകുന്നതും 
നോക്കി അവര്‍ ഇപ്പോഴും കാത്തിരിക്കുന്നു. 

കപടപ്രവാചകരേ, നിങ്ങള്‍ കണ്ട ദര്‍ശന 
ങ്ങള്‍ സത്യമായിരുന്നില്ല. നിങ്ങള്‍ മായാവിദ്യ 
കാട്ടുകയും ചിലതൊക്കെ സംഭവിക്കുമെന്നു 
പറയുകയും ചെയ്തു-പക്ഷേ നിങ്ങള്‍ കള്ളം 
പറഞ്ഞു. അതെല്ലാം യഹോവയാണു പറഞ്ഞ 
തെന്ന്‌ നിങ്ങള്‍ പറഞ്ഞു. പക്ഷേ ഞാന്‍ നിങ്ങ 
ളോടു സംസാരിച്ചിട്ടില്ല!” 

എന്നാല്‍ ഇപ്പോള്‍ എന്‍െറ യജമാനനായ 
യഹോവ സത്യമായും സംസാരിക്കും! അവന്‍ 
പറയുന്നു, “നിങ്ങള്‍ കള്ളം പറഞ്ഞു. നിങ്ങള്‍ 
പൊയ്ദര്‍ശനങ്ങള്‍ കണ്ടു. അതുകൊണ്ട്‌ 
ഇപ്പോള്‍ ദൈവമായ ഞാന്‍ നിങ്ങള്‍ക്കെതി 
രാണ്‌!” എന്‍െറ യജമാനനായ യഹോവ ഈ 
കാര്യങ്ങള്‍ പറഞ്ഞു. യഹോവ പറയുന്നു, 
“കപടദര്‍ശനങ്ങള്‍ കാണുകയും കള്ളം പറയു 
കയും ചെയ്ത പ്രവാചകരെ ഞാന്‍ ശിക്ഷിക്കും. 
അവരെ എന്‍െറ ജനത്തിന്‍െറ ഇടയില്‍നിന്ന്‌ 
ഞാന്‍ നീക്കും. യിസ്രായേല്‍കുടുംബത്തിന്‍െറ 
പേരുവിവരപ്പട്ടികയില്‍ അവരുടെ പേരുകളു 
ണ്ടാകയില്ല. ഇനി ഒരിക്കലും അവര്‍ യിസ്രായേ 
ല്‍ദേശത്തു വരികയില്ല. അപ്പോള്‍ നിങ്ങള 
റിയും ഞാനാണ്‌ യജമാനനും യഹോവയും 
ന്ന്‌! 
10“ആ കള്ളപ്രവാചകര്‍ എന്‍െറ ജനത്തോടു 
വീണ്ടുംവീണ്ടും പൊളി പറഞ്ഞു. സമാധാനം 
ഉണ്ടാകുമെന്ന്‌ പ്രവാചകര്‍ പറഞ്ഞു. സമാ 
ധാനം ഇല്ലാതെയുമായി. ജനം മതിലുകള്‍ 
നന്നാക്കുകയും യുദ്ധത്തിനു തയ്യാറാവുകയും 
വേണം. പക്ഷേ അവരാവട്ടെ പൊളിഞ്ഞ മതി 
ലൂകളില്‍ നേര്‍ത്തൊരുപാളി കുമ്മായം പൂശുക 
മാത്രം ചെയ്യുന്നു. 1ഞാന്‍ പേമാരിയും ആലിപ്പ 
ഴവും കൊടുങ്കാറ്റും അയയ്ക്കുമെന്ന്‌ അവരോടു 
പറയുക. കാറ്റ്‌ ശക്തിയായി വീശുകയും ഒരു 
ചുഴലിക്കാറ്റു വരികയും ചെയ്യും. അപ്പോള്‍ 
മതില്‍ നിലം പൊത്തും. മതില്‍ നിലം 
പൊത്തിക്കഴിയുമ്പോള്‍ “നിങ്ങള്‍ മതിലില്‍ 
പൂശിയ കുമ്മായം എവിടെ? എന്ന്‌ ജനം പ്രവാ 
ചകരോടു ചോദിക്കും.” 3എന്‍െറെ യജമാന 
നായ യഹോവ പറയുന്നു, “ഞാന്‍ കുപിതനാ 
യാല്‍ നിങ്ങള്‍ക്കെതിരെ ഞാന്‍ കൊടുങ്കാറ്റും 
പേമാരിയും അയയ്ക്കും. ഞാന്‍ കുപിതനാ 
യാല്‍ ആകാശത്തുനിന്ന്‌ ആലിപ്പഴം പെയ്യിച്ച്‌ 
നിങ്ങളെ ഞാന്‍ നിശ്ശേഷം നശിപ്പിക്കും! 
14നിങ്ങള്‍ മതിലില്‍ കുമ്മായം പൂശി. പക്ഷേ 
ഞാന്‍ മതില്‍ മുഴുവന്‍ ഇടിച്ചിടും. ഞാനതിനെ 
നിലം പരിശാക്കും. അതിന്‍െറ അടിത്തറ 
തെളിയും. മതില്‍ നിങ്ങളുടെമേല്‍ വീഴുകയും 
നിങ്ങള്‍ നശിക്കുകയും ചെയ്യും. അപ്പോള്‍ 
ഞാനാണ്‌ യഹോവ എന്നു നിങ്ങളറിയും. മതി 
ലിനും അതില്‍ കുമ്മായം പൂശിയവര്‍ക്കുമെ 
തിരെ ഞാന്‍ എന്‍റെ കോപം കാണിച്ചു തീര്‍ 
ക്കും. എന്നിട്ട ഞാന്‍ പറയും, “ഇവിടെ മതിലൊ 
ന്നൂമില്ല. അതില്‍ കുമ്മായം പൂശിയവരും 
നശിച്ചു.” 
































798 


17ദൈെവം പറഞ്ഞു, “മനുഷ്യപുത്രാ, നീ 
നിന്‍െറ യിസ്രായേല്‍ജനതയുടെ പ്രവാചക 
ന്മാരെ നോക്കൂ. അവര്‍ എനിക്കുവേണ്ടി സംസാ 
രിക്കുന്നില്ല. തങ്ങള്‍ക്കു പറയേണ്ട കാര്യങ്ങള്‍ 
അവര്‍ പറയുന്നു. അതുകൊണ്ട്‌ നീ എനിക്കു 
വേണ്ടി അവര്‍ക്കെതിരെ സംസാരിക്കണം. അവ 
രോട്‌ ഈ കാര്യങ്ങള്‍ നീ പറയണം. 1എന്‍റെറ 
യജമാനനായ യഹോവ ഈ കാര്യങ്ങള്‍ പറയു 
ന്നുഃ സ്ത്രീകളേ, നിങ്ങള്‍ക്കു കഷ്ടപ്പാടുകള്‍ 
ഉണ്ടാവും. ജനത്തിന്‌ കൈകളില്‍ അണിയാന്‍ 
നിങ്ങള്‍ തുണിയുടെ വളയങ്ങള്‍ തുന്നുന്നു. ജന 
ത്തിന്‌ അവരുടെ തലകളില്‍ അണിയാന്‍ 
നിങ്ങള്‍ വിശേഷപ്പെട്ട വേഷ്ടികള്‍ ഉണ്ടാക്കു 
ന്നു. ജനജീവിതം നിയന്ത്രിക്കാനുള്ള മാന്ത്രിക 
ശക്തികള്‍ ആ വസ്തുക്കള്‍ക്കുണ്ടെന്നു നിങ്ങള്‍ 
പറയുന്നു. സ്വയം ജീവനോടെ ഇരിക്കാന്‍ 
വേണ്ടിമാത്രം നിങ്ങള്‍ ആ മനുഷ്യരെ കുടുക്കു 
ന്നു! ഞാന്‍ പ്രധാനമല്ലെന്നു നിങ്ങള്‍ ജനത്തെ 
ക്കൊണ്ടു ചിന്തിപ്പിക്കുന്നു. ഒരു പിടി യവത്തി 
നും അല്പം അപ്പക്കഷണങ്ങള്‍ക്കും വേണ്ടി 
നിങ്ങള്‍ അവരെ എനിക്കെതിരെ തിരിക്കുന്നു. 
എന്‍െറ ജനത്തോടു നിങ്ങള്‍ നുണകള്‍ പറയു 
ന്നു. അവരാകട്ടെ നുണകള്‍ കേള്‍ക്കാന്‍ ഇഷ്ട 
പ്പെടുകയും ചെയ്യുന്നു. ജീവിച്ചിരിക്കേണ്ടവരെ 
നിങ്ങള്‍ കൊല്ലുന്നു. ജീവിച്ചിരിക്കേണ്ടാത്ത 
വരെ നിങ്ങള്‍ ജീവനോടെയിരുത്തുന്നു. 2അതു 
കൊണ്ട്‌ യജമാനനും യഹോവയുമായവന്‍ 
നിങ്ങളോട്‌ ഈ കാര്യങ്ങള്‍ പറയുന്നു: ജനത്തെ 
കുടുക്കാന്‍ നിങ്ങള്‍ തുണിവളയങ്ങളുണ്ടാക്കു 
ന്നു- എന്നാല്‍ ഞാന്‍ അവരെ മോചിപ്പിക്കും. 
നിങ്ങളുടെ കൈകളില്‍നിന്ന്‌ ആ വളയങ്ങള്‍ 
ഞാന്‍ പറിച്ചുകളയുകയും ജനം നിങ്ങളില്‍ 
നിന്ന്‌ സ്വതന്ത്രരാവുകയും ചെയ്യും. അവര്‍ 
കെണിയില്‍നിന്നു പറന്നുപോകുന്ന പറവക 
ളെപ്പോലെയിരിക്കും! ആ വേഷ്ടികള്‍ പറിച്ചു 
ചീന്തി എന്‍െറ ജനത്തെ നിങ്ങളുടെപിടി 
യില്‍നിന്ന്‌ ഞാന്‍ മോചിപ്പിക്കും. അവര്‍ നിങ്ങ 
ളുടെ കെണിയില്‍നിന്ന്‌ രക്ഷപ്പെടുകയും 
ഞാനാണ്‌ യഹോവയെന്ന്‌ നിങ്ങള്‍ അറിയു 
കയും ചെയ്യും. 

22“ പവാചകരായ നിങ്ങള്‍ നുണ പറയുന്നു. 
നിങ്ങളുടെ നുണകള്‍ നല്ല മനുഷ്യരെ വേദനി 
പ്പിക്കുന്നു-അതും, ഞാന്‍ വേദനിപ്പിക്കാന്‍ തയ്യാ 
റാവാതിരുന്ന നല്ല മനുഷ്യരെ! നിങ്ങള്‍ ചീത്ത 
മനുഷ്യരെ താങ്ങുകയും പ്രോത്സാഹിപ്പിക്കു 
കയും ചെയ്യുന്നു. അവരുടെ ജീവിതരീതി തിരു 
ത്തണമെന്ന്‌ അവരോടു നിങ്ങള്‍ പറയുന്നില്ല. 
അവരുടെ ജീവന്‍ രക്ഷിക്കാന്‍ നിങ്ങള്‍ ശ്രമിക്കു 
ന്നില്ല! 2ഒരു വ്യാജദര്‍ശനവും ഇനിമേല്‍ 
നിങ്ങള്‍ കാണുകയില്ല. ഒരു മായാജാലവും 
ഇനി നിങ്ങള്‍ കാട്ടുകയില്ല. നിങ്ങളുടെ പിടി 
യില്‍നിന്ന്‌ എന്‍െറ ജനത്തെ ഞാന്‍ മോചിപ്പി 
ക്കും. ഞാനാണ്‌ യഹോവ എന്ന്‌ നിങ്ങളറിയു 
കയും ചെയും.” 

14 യിസ്രായേലിലെ മൂപ്പന്മാരില്‍ ചിലര്‍ 

എന്‍െറ അടുത്തു വന്നു. ഞാനുമായി 
സംസാരിക്കുന്നതിനുവേണ്ടി അവര്‍ ഇരുന്നു. 
യഹോവയുടെ അരുളപ്പാട്‌ എനിക്കുണ്ടായി. 

















1ഇതത്രയും യിസ്രായേലിലെ കപടപ്രവാ 
ചകര്‍ക്കു സംഭവിക്കും. സമാധാനം ഉണ്ടാകുമെ 
ന്ന്‌ അവര്‍ യെരൂശലേം-നിവാസികളോടു പറ 
യുന്നുണ്ടെങ്കിലും അവിടെ സമാധാനമില്ല.” 
എനന്‍െറെ യജമാനനായ യഹോവ ഈ കാര്യ 
ങ്ങള്‍ പറഞ്ഞു. 





അവന്‍ പറഞ്ഞു. 3“മനുഷ്യപുത്രാ, ഈ പുരുഷ 
ന്മാര്‍ നിന്നോടു സംസാരിക്കാന്‍ വന്നു. നീ 
എന്നോട്‌ ഉപദേശം ചോദിക്കുകയെന്നതാണ്‌ 
അവര്‍ക്കു വേണ്ടത്‌. പക്ഷേ അവരുടെ വ്യാജ 
വിഗ്രഹങ്ങള്‍ ഇപ്പോഴും അവരോടൊച്പമുണ്ട്‌. 
അവരെക്കൊണ്ടു പാപം ചെയ്യിച്ച പണ്ടങ്ങള്‍ 











799 


അവര്‍ കരുതിവച്ചു. അവര്‍ ഇപ്പോഴും ആ പ്രതി 
മകളെ ആരാധിക്കുന്നു. പിന്നെ എന്‍െറയടുത്ത്‌ 
അവര്‍ ഉപദേശം തേടി വരുന്നതെന്തിന്‌? അവ 
രുടെ ചോദ്യങ്ങള്‍ക്കു ഞാന്‍ ഉത്തരം കൊടുക്കേ 
ണ്ടതുണ്ടോ? വേണ്ട! പക്ഷേ അവര്‍ക്കു ഞാന്‍ 
മറുപടി കൊടുക്കും. അവരെ ഞാന്‍ ശിക്ഷിക്കും! 
നീ അവരോടു ഈ കാര്യങ്ങള്‍ പറയണം, 
“എന്‍െറ യജമാനനായ യഹോവ പറയുന്നു: 
ഏതെങ്കിലും ഒരു യിസ്രായേലുകാരന്‍ എന്‍െറ 
ഉപദേശം ആരാഞ്ഞാല്‍ പ്രവാചകന്‍ അവന്‍ 
ഉത്തരം കൊടുക്കില്ല. അവന്‍െറ ചോദ്യത്തിന്‌ 
ഞാന്‍ തന്നെ മറുപടി കൊടുക്കും. അവന്‍െറ 
വിലകെട്ട വിഗ്രഹങ്ങള്‍ അവന്‍ ഇപ്പോഴും 
കൂടെ വെച്ചുകൊള്ളട്ടെ, അവനെക്കൊണ്ടു 
പാപം ചെയ്യിച്ച വസ്തുക്കള്‍ അവന്‍ കൂടെവെ 
ച്ചുകൊള്ളട്ടെ, ആ പ്രതിമകളെ അവന്‍ ഇപ്പോ 
ഴും ആരാധിച്ചു കൊള്ളട്ടെ; എന്നാല്‍പോലും 
അവനു ഞാന്‍ മറുപടി കൊടുക്കും. അവനന്‍െറ 
വ്യാജവിഗ്രഹങ്ങള്‍ മുഴുവനും അവന്‍ കൈ 
യില്‍ വച്ചാലും അവനോടു ഞാന്‍ സംസാരി 
ക്കും. എന്തുകൊണ്ടെന്നാല്‍ എനിക്ക്‌ അവരുടെ 
ഹൃദയം സ്പര്‍ശിക്കണം. വ്യാജവിഗ്രഹങ്ങളെ 
ആരാധിക്കാനായി എന്നെ അവര്‍ വിട്ടുപോയെ 
ങ്കിലും ഞാന്‍ അവരെ സ്നേഹിക്കുന്നു എന്ന്‌ 
അവര്‍ക്കു കാട്ടിക്കൊടുക്കാ൯ ഞാനാഗ്രഹി 
ക്കുന്നു.” 

“അതുകൊണ്ട്‌ യിസ്രായേല്‍കുടുംബത്തോട 
ഈ കാര്യങ്ങള്‍ പറയുക, “എന്‍െറ യജമാന 
നായ യഹോവ പറയുന്നു: എന്നിലേക്കു മടങ്ങി 
വരികയും നിങ്ങളുടെ വ്യാജവിഗ്രഹങ്ങളെ 
ഉപേക്ഷിക്കുകയും ചെയ്യുക. ഭയങ്കരമായ ആ 
വ്യാജദൈവങ്ങളില്‍ നിന്ന്‌ മാറിപ്പോവുക. 
“ഏതെങ്കിലും യിസ്രായേലുകാരനോ യിസ്ധ്രാ 
യേലില്‍ പാര്‍ക്കുന്ന പരദേശിയോ ഉപദേശ 
ത്തിനുവേണ്ടി എന്നെ സമീപിക്കയാണെങ്കില്‍ 
അവനു ഞാന്‍ മറുപടി കൊടുക്കും. അവന്‍ 
തന്‍െറ വിലകെട്ട വിഗ്രഹങ്ങള്‍ കയ്യില്‍ വെച്ചു 
കൊള്ളട്ടെ, അവനെക്കൊണ്ട്‌ പാപം ചെയ്യിച്ച 
വസ്തുക്കള്‍ അവന്‍ കയ്യില്‍ വെച്ചുകൊള്ളട്ടെ, 
ആ പ്രതിമകളെ അവന്‍ ആരാധിച്ചുകൊള്ളട്ടെ; 
എന്നാല്‍പോലും അവന്‍ ഞാന്‍ മറുപടി കൊടു 
ക്കും. ആ മറുപടി ഇതായിരിക്കും: ഞാന്‍ ആ 
മനുഷ്യനെതിരെ തിരിയും. ഞാന്‍ അവനെ 
നശിപ്പിക്കും. അവന്‍ മറ്റുള്ളവര്‍ക്ക്‌ ഒരു ദൃഷ്ടാന്ത 
മായിരിക്കും. ജനം അവനെ നോക്കി ചിരിക്കും. 
എന്‍െറ ജനത്തിന്‍റെ ഇടയില്‍നിന്ന്‌ ഞാന്‍ 
അവനെ നീക്കും. അപ്പോള്‍ ഞാനാണ്‌ യഹോ 
വയെന്ന്‌ നിങ്ങളറിയും! 9തനന്‍െറ സ്വന്തം ഉത്തരം 
കൊടുക്കാന്‍ മാത്രം ഭോഷനാണ്‌ ഒരു പ്രവാച 
കനെങ്കില്‍ അവന്‍െറ ഭോഷത്തം എത്രയെന്ന്‌ 
ഞാ൯ അവനു കാട്ടിക്കൊടുക്കും! എന്‍െറ ശക്തി 
കൊണ്ട്‌ അവനെ നശിപ്പിച്ച്‌ എന്‍െറ ജനമായ 
യിസ്രായേലിനന്‍െറ കൂട്ടത്തില്‍നിന്ന്‌ അവനെ 
ഞാന്‍ നീക്കിക്കളയും. 14അങ്ങനെ വിഗ്രഹങ്ങളെ 
ആരാധിക്കുന്നവനും ഉപദേശം തേടിവന്നവനും 
ഉത്തരം കൊടുത്ത പ്രവാചകനും ഒരേ ശിക്ഷ 
കിട്ടും. 1എന്തിനെന്നോ? അപ്പോള്‍ ആ പ്രവാ 
ചകര്‍ എന്‍െറ ജനത്തെ എന്നില്‍ നിന്ന്‌ വഴി 
തെറ്റിപ്പോകുന്നതു നിര്‍ത്തും. എന്‍െറ ജനം 
സ്വയം പാപച്ചെളിയില്‍ പുരളുന്നതും നിര്‍ 
ത്തും. അപ്പോള്‍ അവര്‍ എന്‍െറ വിശിഷ്ടജന 
വും ഞാന്‍ അവരുടെ ദൈവവും ആയിരിക്കും.” 
എന്‍െറ യജമാനനായ യഹോവ ആ കാര്യ 
ങ്ങള്‍ പറഞ്ഞു. 






































യെഹെസ്‌കേല്‍ 14:4-20 


12അപ്പോള്‍ യഹോവയുടെ അരുളപ്പാട്‌ എനി 
ക്കുണ്ടായി. അവന്‍ പറഞ്ഞു, 13“മനുഷ്യപുത്രാ, 
എന്നെ വിട്ടുപോവുകയും എനിക്കെതിരെ 
പാപം ചെയ്യുകയും ചെയ്യുന്ന ഏതു രാഷ്ട്ര 
ത്തെയും ഞാന്‍ ശിക്ഷിക്കും. അവരുടെ ആഹാരം 
ഞാന്‍ മുടക്കും. ആ നാട്ടില്‍നിന്ന്‌ മനുഷ്യരെയും 
മൃഗങ്ങളെയും ഒരു ക്ഷാമകാലം വരുത്തി ഞാന്‍ 
നീക്കും. 14നോഹയും ദാനിയേലും ഇയ്യോബും * 
അവിടെ ജീവിച്ചതാണെങ്കിലും ആ ദേശത്തെ 
ഞാന്‍ ശിക്ഷിക്കും. തങ്ങളുടെ നന്മകൊണ്ട്‌ ആ 
പുരുഷന്മാര്‍ക്ക്‌ സ്വന്തം ജീവന്‍ രക്ഷിക്കാന്‍ കഴി 
ഞ്ഞു. എങ്കിലും ദേശത്തെ മൂഴുവന്‍ രക്ഷിക്കാന്‍ 
കഴിഞ്ഞില്ല.” എന്‍റെ യജമാനനായ യഹോവ 
ഈ കാര്യങ്ങള്‍ പറഞ്ഞു. 

ദൈവം പറഞ്ഞു, “ആ ദേശത്തുകൂടി ഞാന്‍ 
കാട്ടുമൃഗങ്ങളെ അയയ്ക്കുകയും അവ സകലജ 
നത്തെയും കൊല്ലുകയും ചെയ്യും. കാട്ടുമൃഗ 
ങ്ങള്‍ കാരണം ആ ദേശത്തുകൂടി ആരും സഞ്ചരി 
ക്കാതെയാവും. 1നോഹയും ദാനിയേലും 
ഇയ്യോബും അവിടെ ജീവിച്ചിട്ടുണ്ടെങ്കില്‍, ആ 
മൂന്നു നല്ല പുരുഷന്മാരെ ഞാന്‍ രക്ഷിക്കും. 
ആ മൂന്നു പുരുഷന്മാര്‍ക്ക്‌ തങ്ങളുടെ സ്വന്തം 
ജീവന്‍ രക്ഷിക്കാന്‍ കഴിഞ്ഞു. പക്ഷേ, എന്‍െറ 
ജീവന്‍വച്ച്‌ ഞാന്‍ ആണയിടുന്നു, അവര്‍ക്ക്‌ 
മറ്റാരുടെയും സ്വന്തം പുത്രന്മാരുടെയും പുത്രി 
മാരുടെയും പോലും-ജീവ൯ രക്ഷിക്കാന്‍ കഴി 
ഞ്ഞില്ല! ആ ദുഷ്ടദേശം ശുന്യമാക്കപ്പെടും!” 
എന്‍െറ യജമാനനായ യഹോവ ഈ കാര്യ 
ങ്ങള്‍ പറഞ്ഞു. 

17ദൈവം പറഞ്ഞു, “അഥവാ ആ ദേശത്തി 
നെതിരെ യുദ്ധം ചെയ്യാന്‍ ഞാന്‍ ഒരു ശത്രു 
സൈന്യത്തെ അയച്ചേക്കും. അവര്‍ ആ ദേശ 
ത്തെ ശൂന്യമാക്കും. സകലമനുഷ്യരെയും മൃഗങ്ങ 
ളെയും ആ ദേശത്തുനിന്ന്‌ ഞാന്‍ നീക്കും. 1&നോ 
ഹയും ദാനിയേലും ഇയ്യോബും അവിടെ ജീവി 
ച്ചെങ്കില്‍ ആ മൂന്നു നല്ല പുരുഷന്മാരെയും 
ഞാന്‍ രക്ഷിക്കും. ആ മൂന്നു പുരുഷന്മാര്‍ക്ക്‌ 
തങ്ങളുടെ സ്വന്തം ജീവന്‍ രക്ഷിക്കാന്‍ കഴി 
ഞ്ഞു. പക്ഷേ, എന്‍റ ജീവനാണെ, ഞാന്‍ 
ആണയിടുന്നു, അവര്‍ക്ക്‌ മറ്റാരുടെയും-സ്വന്തം 
പുത്രന്മാരുടെയും പുത്രിമാരുടെയും പോലും- 
ജീവന്‍ രക്ഷിക്കാന്‍ കഴിഞ്ഞില്ല! ആ ദുഷ്ട 
ദേശം ശൂന്യമാക്കപ്പെടും!'” എന്‍െറ യജമാന 
നായ യഹോവ ഈ കാര്യങ്ങള്‍ പറഞ്ഞു. 

ദൈവം പറഞ്ഞു, “അഥവാ ആ ദേശത്തി 
നെതിരെ ഞാന്‍ ഒരു രോഗത്തെ അയയ്ക്കും. 
എന്‍െറ കോപം ഞാ൯ ആ ജനത്തിന്മേല്‍ ചൊ 
രിയും. സകല മനുഷ്യരെയും മൃഗങ്ങളെയും 
ഞാന്‍ ആ ദേശത്തുനിന്നു നീക്കും. മ2നോഹയും 
ദാനിയേലും ഇയ്യോബും അവിടെ ജീവിച്ചെ 
ങ്കില്‍ ആ മൂന്ന്‌ നല്ല പുരുഷന്മാരെയും ഞാന്‍ 
രക്ഷിക്കും. ആ മൂന്ന്‌ പുരുഷന്മാര്‍ക്ക്‌ തങ്ങളുടെ 
സ്വന്തം ജീവന്‍ രക്ഷിക്കാന്‍ കഴിയും. പക്ഷേ, 
എന്‍റെ ജീവന്‍വെച്ച്‌ ഞാന്‍ ആണയിടുന്നു, 
അവര്‍ക്ക്‌ മറ്റാരുടെയും-സ്വന്തം പുത്രന്മാരുടെ 
യും പൂത്രിമാരുടെയും പോലും ജീവന്‍ രക്ഷി 
ക്കാന്‍ കഴിയില്ല!” എന്‍റെ യജമാനനായ 
യഹോവ ഈ കാര്യങ്ങള്‍ പറഞ്ഞു. 














നോഹയും ... ഇയ്യോബും പുരാതന കാലത്ത്‌ ജീവി 
ച്ചിരുന്ന മൂന്നുപേര്‍. സല്‍ഗുണങ്ങള്‍ക്കും വിവേക 
ത്തിനും പേരുകേട്ടവര്‍. നോഹയെയും ഇയ്യോബി 
നെയുംപറ്റിയുള്ള കഥകള്‍ ബൈബിളിലും ദാനിയേ 
ലിനെപ്പറ്റിയുള്ള കഥകള്‍ രാസ്ശ്രമ എന്ന പുസ്തക 
ത്തിലും ഉണ്ട്‌. 








യെഹെസ്‌കേല്‍ 14:21-16:15 


2അപ്പോള്‍ എന്‍െറ യജമാനനായ യഹോവ 
പറഞ്ഞു, “അതുകൊണ്ട്‌ യെരൂശലേമിന്‌ അതെ 
ത്ര ദോഷമായിരിക്കുമെന്നു ചിന്തിക്കുക: ആ 
നഗരത്തിനെതിരെ ആ ദണ്ഡനങ്ങളില്‍ നാലി 
നെയും ഞാന്‍ അയയ്ക്കും! ശത്രുസൈന്യത്തെ 
യും ക്ഷാമത്തെയും രോഗത്തെയും കാട്ടുമൃങ്ങളെ 
യും ആ നഗരത്തിനെതിരെ ഞാന്‍ അയയ്ക്കും. 
സകലമനുഷ്യരെയും മൃഗങ്ങളെയും ആ നഗര 
ത്തില്‍നിന്ന്‌ ഞാന്‍ നീക്കും! 2ആ ദേശത്തുനിന്ന്‌ 
ചിലര്‍ രക്ഷപ്പെടും. സ്വന്തം പൂത്രന്മാരെയും 
പുത്രിമാരെയും കൂട്ടി അവര്‍ സഹായത്തിന്‌ 
നിന്‍െറ അടുത്തുവരും. യഥാര്‍ത്ഥത്തില്‍ അവ 
രെത്ര ദുഷ്ടന്മാരാണെന്ന്‌ അപ്പോള്‍ നീ 
കാണും. ഞാന്‍ യെരൂശലേമിനു വരുത്തി൨ 





800 


ക. നീ ജനിച്ചത്‌ കനാനിലായിരുന്നു. നിന്‍െറ 
അപ്പന്‍ ഒരു അമോര്യനും അമ്മ ഒരു ഹിതൃക്കാ 
രിയുമായിരുന്നു. യെരൂശലേമേ, നീ ജനിച്ച 
ദിവസം നിന്‍െറ പൊക്കിള്‍ക്കൊടി മുറിക്കാന്‍ 
ഒരാളുമുണ്ടായിരുന്നില്ല. ആരും നിന്നെ ഉപ്പു 
പുരട്ടി കഴുകി aes a ആരും നിന്നെ 
തുണിയില്‍ പൊതിഞ്ഞില്ല. $യെരുശലേമേ, 
ആര്‍ക്കും നിന്നോടു അലിവുണ്ടായിരുന്നില്ല. 
ആരും നിന്നെ സംരക്ഷിച്ചില്ല. യെരുശലേമേ, 
നീ ജനിച്ച ദിവസംതന്നെ, ചോര പൊതി 
ഞ്ഞിരുന്നപ്പോള്‍ത്തന്നെ, നീ വെളിമ്പറമ്പിലേ 
ക്കെറിയപ്പെട്ടിരുന്നു. 

“അപ്പോള്‍ ദൈവമായ ഞാന്‍ അതു വഴി 
വന്നു. ചോരയില്‍ കാലിട്ടടിക്കൂന്ന നിന്നെ 











യ്ക്കുന്ന എല്ലാ ദുരിതങ്ങളെയുംപറ്റി നീ ഏറെ 
ആശ്വസിക്കുകയും ചെയ്യും. അവര്‍ ജീവിക്കു 
ന്നരീതിയും ചെയ്യുന്നദുഷ്ടതകളും നീ കാണും. 
അവരെ ശിക്ഷിക്കാന്‍ എനിക്ക്‌ ഒരു നല്ല കാരണ 
മുണ്ടെന്ന്‌ അപ്പോള്‍ നീ അറിയുകയും ചെയ്യും.” 
എന്‍െറ യജമാനനായ യഹോവ ഈ കാര്യ 
ങ്ങള്‍ Te 
I> ാള്‍ യഹോവയുടെ അരുളപ്പാട്‌ 
എനിക്കുണ്ടായി. അവന്‍ പറഞ്ഞു, 2“മനു 
ഷപുത്രാ, ഒരു മുന്തിരിവള്ളിയില്‍ നിന്നുള്ള 
ചുള്ളിക്കമ്പുകള്‍ കാട്ടുമരങ്ങളില്‍നിന്നു മുറി 
ച്ചെടുത്ത ചുള്ളിക്കമ്പുകളെക്കാള്‍ കൂടുതല്‍ 
നന്നോ? അല്ല! മ്മുന്തിരിവള്ളിയുടെ തടി 
കൊണ്ട്‌ നിനക്ക്‌ എന്തെങ്കിലും ഉണ്ടാക്കാന്‍ പറ്റു 
മോ? ഇല്ല! ആ തടികൊണ്ട്‌ നിനക്ക്‌ പാത്രങ്ങള്‍ 
തൂക്കാനുള്ള കുറ്റികള്‍ ഉണ്ടാക്കാന്‍ പറ്റുമോ? ഇല്ല! 
“ആളുകള്‍ ആ തടി തീയില്‍ എറിയുകയേ 
ഉള്ളൂ. ചില കമ്പു രണ്ടറ്റത്തുനിന്നും കത്തിത്തു 
ടങ്ങുകയും നടുഭാഗം തീയേറ്റു കരിയുകയും 
ചെയ്യും. ആ കരിഞ്ഞ കമ്പുകൊണ്ട്‌ നിനക്ക്‌ 
എന്തെങ്കിലും ഉണ്ടാക്കാന്‍ പറ്റുമോ? കത്തുന്ന 
തിനുമു ആ തടികൊണ്ട്‌ നിനക്ക്‌ ഒന്നും ഉണ്ടാ 
ക്കാന്‍ പറ്റില്ലെങ്കില്‍ നിശ്ചയമായും കത്തിയ 
തിനുശേഷവും അതുകൊണ്ട്‌ നിനക്ക്‌ ഒന്നും 
ഉണ്ടാക്കാന്‍ പറ്റില്ല! അതുകൊണ്ട്‌ മുന്തിരിവ 
ള്ളിയില്‍നിന്നുള്ള ചുള്ളിക്കമ്പുകള്‍ കാട്ടുമര 
ങ്ങളില്‍ നിന്നുള്ള ചുള്ളിക്കമ്പുകള്‍ പോലെ 
തന്നെയേ ഉള്ളൂ. ആളുകള്‍ ആ തടിക്കഷണങ്ങള്‍ 
തീയില്‍ എറിയുകയേ ഉള്ളൂ. തീയാവട്ടെ അവ 
യെ എരിച്ചുകളയുന്നു. അതേപോലെ യെരൂശ 
ലേംനിവാസികളെ ഞാന്‍ തീയില്‍ എറിഞ്ഞു 
കളയും!” എന്‍െറ യജമാനനായ യഹോവ ഈ 
കാര്യങ്ങള്‍ പറഞ്ഞു. "ആ ജനത്തെ ഞാന്‍ 
ശിക്ഷിക്കും. പക്ഷേ അവരില്‍ ചിലര്‍ മൂഴുവന്‍ 
കത്താത്ത ചുള്ളികള്‍പോലെ ആയിരിക്കും - 
അവര്‍ ശിക്ഷിക്കപ്പെടും, പക്ഷേ അവര്‍ പൂര്‍ണ്ണ 
മായും es പ്പടിപ്പ. അവരെ ഞാന്‍ 
ശിക്ഷിച്ചത്‌ നിങ്ങള്‍ കാണുകയും ഞാനാണ്‌ 
യഹോവ എന്നറിയുകയും ചെയ്യും! 8&വ്യാജദൈ 
വങ്ങളെ ആരാധിക്കാന്‍വേണ്ടി എന്നെ അവര്‍ 
വെടിഞ്ഞതു കാരണം ഞാന്‍ ആ ദേശം ശൂന്യ 
മാക്കും.” എന്‍െറ യജമാനനായ യഹോവ ആ 
Sp ee പറഞ്ഞു. 
10: ാള്‍ യഹോവയുടെ അരുളപ്പാട്‌ 
എനിക്കുണ്ടായി. അവന്‍ പറഞ്ഞു. 2“മനു 
ഷ്യപുത്രാ, യെരുശലേമിലെ ജനത്തോട്‌ അവര്‍ 
ചെയ്തുകൂട്ടിയ അതിക്രമങ്ങളെപ്പറ്റി നീ 
ഇങ്ങനെ പറയുക, 3എന്‍െറ യജമാനനായ 
യഹോവ യെരൂലേമിനോട്‌ ഈ കാര്യങ്ങള്‍ 
പറയുന്നു: നിന്‍െറ ചരിത്രത്തിലേക്കു നോക്കു 











ഞാന്‍ കണ്ടു. നീ ചോര പുരണ്ടു കിടക്കുകയാ 
യിരുന്നെങ്കിലും “ജീവിക്കുക!” എന്ന്‌ ഞാന്‍ പറ 
ഞ്ഞു. അതെ, നീ ചോര പുരണ്ടു കിടക്കുകയാ 
യിരുന്നുവെങ്കിലും ഞാന്‍ പറഞ്ഞു, “ജീവി 
ക്കുക!” "ഞാന്‍ നിന്നെ വയലിലെ ചെടിയെ 
പ്പോലെ വളരുമാറാക്കി. വളര്‍ന്നു വളര്‍ന്നു നീ 
ഒരു യുവതിയായി: നീ സുന്ദരിയായി, നിന്‍െറ 
മാറ്‌ വളരുകയും മുടി വളരുകയും ചെയ്തു. 
പക്ഷേ നീ അപ്പോഴും വിവസ്ത്രയും നഗ്ന 
യുമായിരുന്നു. ന കടന്നു പോയപ്പോള്‍ 
ഞാന്‍ നിന്നെ വീണ്ടും ഉഴിഞ്ഞു നോക്കി. 
നിനക്കപാകതവന്നുവെന്നും നീ പ്രേമത്തിനു 
പാകമായെന്നും ഞാന്‍ കണ്ടു. അതുകൊണ്ട്‌ 
ഞാന്‍ നിന്‍െറമേല്‍ എന്‍െറ വസ്ത്രം പുതപ്പി 
ച്ച്‌" നിന്‍െറ നഗ്നതമറച്ചു. നിന്നെ വേള്‍ക്കാ 
മെന്നു സത്യം ചെയ്ത്‌ നീയുമായി ഞാന്‍ കരാ 
റുണ്ടാക്കി*. അങ്ങനെ നീ എന്‍േറതായി.”” 
എന്‍െറ യജമാനനായ യഹോവ ഈ കാര്യ 
ങ്ങള്‍ പറഞ്ഞു. 9““ഞാന്‍ നിന്നെ വെള്ളത്തില്‍ 
കുളിപ്പിച്ചു. ഞാന്‍ നിന്‍െറ ചോര കഴുകിക്കള 
ഞ്ഞു. ഞാന്‍ നിന്‍െറ ദേഹത്ത്‌ തൈലം പുരട്ടി. 
10*ഞാന്‍ നിനക്ക്‌ മനോഹരമായ ഉടുപ്പും മൃദു 
വായ തോലിന്‍െറ ചെരിപ്പുകളും തന്നു. ഞാന്‍ 
നിനക്ക്‌ ലിനന്‍ തലക്കച്ചയും പട്ടിന്‍െറ ഉത്തരീ 
യവും തന്നു. 1॥പിന്നെ ഞാന്‍ നിനക്ക്‌ ചില 
ആഭരണങ്ങള്‍ തന്നു. നിന്‍െറ കൈകളില്‍ വള 
കളും കഴുത്തില്‍ മാലയും ഞാന്‍ അണിയിച്ചു. 
2നിനക്കു ഞാന്‍ മൂക്കുവളയങ്ങളും ഏതാനും 
കാതുവളയങ്ങളും തലയില്‍ മനോഹരമായൊരു 
കിരീടവും നല്‍കി. 13വെള്ളിയും പൊന്നും കൊ 
ണ്ടുള്ള ആഭരണങ്ങളും ലിനനും പട്ടും ചിത്ര 
ത്തയ്യലുള്ള ഉടുപ്പും അണിഞ്ഞ നീ സുന്ദരിയാ 
യിരുന്നു. നീ ഏറ്റവും മുന്തിയ ഭക്ഷണം കഴിച്ചു. 
അതീവ സുന്ദരിയായിരുന്ന നീ അങ്ങനെ ഒരു 
റാണിയായി വിലസി! 4രാഷ്ട്രങ്ങള്‍ക്കിടയില്‍ 
നീ സരനന്ദര്യംകൊണ്ടു പ്രസിദ്ധയായിരുന്നു. 
ഞാന്‍ നിന്നെ സുന്ദരിയായി സൃഷ്ടിച്ചതി 
നാല്‍ നിന്‍െറ സരന്ദര്യം കുറ്റമറ്റതായിരുന്നു!”” 
എന്‍െറ യജമാനനായ യഹോവ ഈ കാര്യ 
ങ്ങള്‍ പറഞ്ഞു. 

ദൈവം പറഞ്ഞു, “പക്ഷേ നീ നിന്‍െറ 
സൌന്ദര്യത്തെ അടച്ചാശ്രയിച്ചു തുടങ്ങി. നീ 

















നിന്‍െറ ... പുതപ്പിച്ച്‌ ദൈവം അവളുടെ സംര 
ക്ഷണം ഏറ്റെടുത്തെന്ന്‌ ഇതു കാണിക്കുന്നു. 


കരാറുണ്ടാക്കി ഇവിടെ അര്‍ത്ഥം വിവാഹസഖ്യം 
എന്നാണെങ്കിലും ദൈവം യിസ്രായേലുകാരുമായി 
ഉണ്ടാക്കിയ സഖ്യത്തെയും ഇത്‌ സൂചിപ്പിക്കുന്നു. 





10മുതല്‍ 13 വരെയുള്ള വാക്യങ്ങള്‍ വിശുദ്ധകൂടാരം 
ഉണ്ടാക്കാന്‍ ഉപയോഗിച്ച വസ്തുക്കളെ പരാമർശി 
ക്കുന്നു. പുറ. 25-40 കാണുക. 





501 


നിന്‍െറ ഖ്യാതി ഉപയോഗിക്കുകയും എന്നോടു 
വിശ്വാസവഞ്ചന കാട്ടുകയും ചെയ്തു. വഴി 
പോയ ഓരോ പുരുഷനോടും നീ ഒരു വേശ്യ 
യെപോലെ പെരുമാറി. അവര്‍ സകലര്‍ക്കും 
നീ നിന്നെത്തന്നെ കൊടുത്തു! 16നിന്‍െറ ഭംഗി 
യുള്ള വസ്ത്രങ്ങള്‍ക്കൊണ്ട നീ നിന്‍െറ ആരാ 
ധനസ്ഥലങ്ങള്‍ അലങ്കരിച്ചു. ആ സ്ഥലങ്ങളില്‍ 
നീ ഒരു വേശ്യയെപ്പോലെ പെരുമാറി. മുമ്പു 
ചെയ്യപ്പെട്ടിട്ടില്ലാത്തതുപോലെയും ഇനി 
ചെയ്യപ്പെടാനിടയില്ലാത്തതു പോലെയുമാണു 
നീ കാര്യങ്ങള്‍ ചെയ്തത്‌! 17കൂടാതെ ഞാന്‍ 
നിനക്കു തന്ന ആഭരണങ്ങളുടെ പൊന്നും 
വെള്ളിയുംകൊണ്ട്‌ നീ പുരുഷന്മാരുടെ പ്രതിമ 
കള്‍ ഉണ്ടാക്കി. അവയോടും നീ സംഭോഗം 
ചെയ്തു! 18പിന്നെ നീ നിന്‍െറ മനോഹരമായ 
ഉടുപ്പെടുത്ത്‌ ആ പ്രതിമകള്‍ക്ക്‌ ഉടുപ്പുകളു 
ണ്ടാക്കി. ഞാന്‍ നിനക്കുതന്ന സുഗന്ധദ്രവ്യ 
വും ധൂപവും എടുത്ത്‌ നീ ആ വിഗ്രഹങ്ങളുടെ 
മുമ്പാകെ വെച്ചു. ഞാന്‍ നിനക്ക്‌ അപ്പവും 
തേനും എണ്ണയും തന്നു. പക്ഷേ നീ ആ ഭോജനം 
നിന്‍െറ വിഗ്രഹങ്ങള്‍ക്കു കൊടുത്തു. നിന്‍െറ 
വ്യാജദൈവങ്ങളെ സന്തോഷിപ്പിക്കാന്‍ വേണ്ടി 
നീ അവയെ സുഗന്ധവസ്തുവായി ഉപയോ 
ഗിച്ചു.” എനെറെ യജമാനനായ യഹോവ ഈ 
കാര്യങ്ങള്‍ പറഞ്ഞു. 

20ദൈവം പറഞ്ഞു, “എനിക്ക്‌ നിന്നിലുണ്ടായ 
നമ്മുടെ കുഞ്ഞുങ്ങളെ നീ എടുക്കുകയും 
കൊന്ന്‌ ആ വ്യാജദൈവങ്ങള്‍ക്ക്‌ ബലികൊടു 
ക്കുകയും ചെയ്തു! അതു നീ വേശ്യയെപ്പോലെ 
പെരുമാറുകയും എന്നെ വഞ്ചിക്കുകയും ആ 
വ്യാജദൈവങ്ങളെ പ്രീതിപ്പെടുത്തുകയും ചെ 
യ്തപ്പോള്‍ കാട്ടിയ ചീത്തത്തരങ്ങളില്‍ ചിലതു 
മാത്രമാണ്‌. 2നീ എന്‍െറ പുത്രന്മാരെ കശാപ്പു 
ചെയ്യുകയും തീയിലിട്ട്‌ ആ വ്യാജദൈവങ്ങ 
ള്‍ക്ക്‌ കൊടുക്കുകയും ചെയ്തു. 22നീ എന്നെ 
ഉപേക്ഷിച്ചുകൊണ്ട്‌ ആ അതിക്രമങ്ങള്‍ മുഴു 
വന്‍ ചെയ്തു. എന്നാലോ, നിന്‍െറ ബാല്യ 
കാലത്തെപ്പറ്റി നീ ഒട്ടും ഓര്‍ത്തതുമില്ല. ഞാന്‍ 
നിന്നെ കണ്ടെത്തുമ്പോള്‍ നീ നഗ്നയായി 
ചോരയില്‍ കാലിട്ടടിക്കുകയായിരുന്നെന്ന്‌ നീ 
ഓര്‍ത്തതേയില്ല. 

2ആ സകല ചീത്തക്കാര്യങ്ങള്‍ക്കും ശേഷം, 
ഹാ, യെരൂശലേമേ, നിന്‍െറ കാര്യം മഹാകഷ്ട 
മായിരിക്കും!” എനെറെ യജമാനനായ യഹോവ 
ഇതു മുഴുവന്‍ പറഞ്ഞു. 24“എല്ലാറ്റിനും പുറമെ 
വ്യാജദൈവത്തെ ആരാധിക്കുന്നതിനുവേണ്ടി 
നീ ഉന്നതസ്ഥലങ്ങളുണ്ടാക്കി. വ്യാജദൈവ 
ങ്ങളെ ആരാധിക്കാനുള്ള സ്ഥലങ്ങള്‍ ഓരോ 
തെരുവുമൂലയിലും ഓരോ നിരത്തിന്‍െറെ തല 
യ്ക്കലും നീ പണിതു. 25അങ്ങനെ നീ നിന്‍െറ 
സരന്ദര്യത്തെ തരംതാഴ്ത്തിക്കളഞ്ഞു. വഴിയേ 
പോയ ഓരോ പുരുഷനെയും വശീകരിക്കാൻ 
നീ അതുപയോഗിച്ചു. അവരെ നിന്‍െറ കാലു 
കള്‍ കാണിക്കാന്‍വേണ്ടി നീ നിന്‍െറ വസ്ത്രം 
ഉയര്‍ത്തി. പിന്നെ ആ പുരുഷന്മാരോടു നീ 
ഒരു വേശ്യയെപ്പോലെ ആയിരുന്നു. 2അതിനു 
ശേഷം നീ നിന്‍െറ അയല്‍ക്കാരും വലിയ 
ജനനേന്ദ്രിയമുള്ളവരുമായ ഈജിപ്തുകാര്‍ക്കു 
നിന്നെ സമര്‍പ്പിച്ചു. എന്നെ ക്രുദ്ധനാക്കാന്‍ 
വേണ്ടി നീ അവരോടു പലപ്രാവശ്യം രതിയി 
ലേര്‍പ്പെട്ടു. അതുകൊണ്ട്‌ നിന്നെ ഞാന്‍ 
ശിക്ഷിച്ചു! ഭക്ഷണത്തില്‍ നിനക്കുള്ള വീതം 
ഞാന്‍ കുറച്ചു. നിന്നോടു തോന്നിയതെന്തും 
ചെയ്യാന്‍ നിന്‍െറ വൈരികളായ ഫെലിസ്ത്ൃ 














യെഹെസ്‌കേല്‍ 16:16-39 


രുടെ പുത്രിമാരെ ഞാ൯ അനുവദിച്ചു. നിന്‍െറ 
ആഭാസങ്ങള്‍ കണ്ട്‌ അവര്‍ പോലും ഞെട്ടിയ 
താണല്ലോ. 28പിന്നെ നീ രതിക്കുവേണ്ടി അശ്ശൂ 
രൃരെ പ്രാപിച്ചു. പക്ഷേ നിനക്കു മതിയാ 
വോളം കിട്ടിയില്ല. നീ ഒരിക്കലും രൃപ്തയായി 
രുന്നില്ലല്ലോ. 22അതുകൊണ്ട്‌ നീ കനാന്യരെ 
പ്രാപിച്ചു, പിന്നെ ബാബിലോണുകാരെയും, 
എന്നിട്ടും നീ തൃപ്തയായിരുന്നില്ല. 30നീ അത്ര 
യ്ക്കു ദുര്‍ബ്ലയാണ്‌. നിന്നെക്കൊണ്ടു പാപം 
ചെയ്യിക്കാന്‍ ആ സകലപുരുഷന്മാരെയും നീ 
അനുവദിച്ചു. നീ ഗര്‍വ്വിഷ്ഠയായ വെറും ഒരു 
വേശ്യയെപ്പോലെ പെരുമാറി.” എന്‍െറ യജമാ 
നനായ യഹോവ ആ കാര്യങ്ങള്‍ പറഞ്ഞു. 
31ദൈവം പറഞ്ഞു, “എങ്കിലും നീ തീര്‍ത്തും 
ഒരു വേശ്യയെപ്പോലെ ആയിരുന്നില്ല. നീ 
ഓരോ നിരത്തിന്റെ തലയ്ക്കലും നിന്‍െറ മേടു 
കളും ഓരോ തെരുവിന്‍െറെ മൂലയിലും നിന്‍െറ 
ഉന്നതസ്ഥലങ്ങളുമുണ്ടാക്കി. ആ സകലപുരുഷ 
ന്മാരുമായി നീ രതിയിലേര്‍പ്പെട്ടു. എങ്കിലും 
ഒരു വേശ്യ ചെയ്യാറുള്ളതുപോലെ നീ അവ 
രോടു കൂലി ചോദിച്ചില്ല. 32വേശ്യേ, നിന്‍െറ 
സ്വന്തം ഭര്‍ത്താവിനെക്കാളും അപരിചിതരോ 
ടുള്ള രതിയാണ്‌ നിനക്കു പത്ഥ്യം. 33മിക്കവേശ്യ 
കള്‍ക്കും പുരുഷന്മാര്‍ രതിക്കുള്ള കൂലി കൊടു 
ക്കാറുണ്ട. പക്ഷേ നീ നിന്‍െറ പല കാമുകന്മാര്‍ 
ക്കും അങ്ങോട്ടു പണം കൊടുത്തു. ചുറ്റിലുമുള്ള 
സകല പുരുഷന്മാര്‍ക്കും അകത്തുവന്ന്‌ 
നിന്നോടു രതിയിലേര്‍പ്പെടുന്നതിനു നീ കൂലി 
കൊടുത്തു. നീ മിക്കവേശ്യകളുടെയും നേര്‍ 
വിപരീതമാണ്‌. മിക്കവേശ്യകളും പുരുഷന്മാ 
രില്‍നിന്ന്‌ രതിക്കുള്ള കൂലി പിടുങ്ങുമ്പോള്‍ 
നീ നിന്നോടു രതിയിലേര്‍പ്പെടുന്നതിന്‌ പുരു 
ഷന്മാര്‍ക്ക്‌ അങ്ങോട്ടു കൂലി കൊടുക്കുന്നു.” 
വേശ്യ, യഹോവയുടെ ഈ സന്ദേശം 
ശ്രദ്ധിച്ചു കേള്‍ക്കുക. 3%എനന്‍്്റെ യജമാനനായ 
യഹോവ ഈ കാര്യങ്ങള്‍ പറയുന്നു: “നീ 
നിന്‍െറ പണം ചെലവഴിച്ചുകൊണ്ട്‌ നിന്‍െറ 
നഗ്നശരീരം കാണാനും നീയുമായി രതിയി 
ലേര്‍പ്പെടാനും നിന്‍െറ കാമുകരെയും വ്യാജ 
ദൈവങ്ങളെയും അനുവദിച്ചു. നീ നിന്‍െറ 
കുഞ്ഞുങ്ങളെ കൊല്ലുകയും അവരുടെ ചോര 
ചൊരിയിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതായി 
രുന്നല്ലോ ആ വ്യാജദൈവങ്ങള്‍ക്കുള്ള നിന്‍െറ 
സമ്മാനം. 37അതുകൊണ്ട്‌ നിന്‍െറ സകലകാമു 
കരെയും ഞാന്‍ കൂട്ടിവരുത്തുകയാണ്‌. നീ 
സ്നേഹിച്ച സകലപുരുഷന്മാരെയും വെറുത്ത 
സകലപുരുഷന്മാരെയും ഞാന്‍ കൂട്ടിവരുത്തി 
ഉടുതുണിയില്ലാത്ത നിന്നെ കാണാന്‍ അവരെ 
അനുവദിക്കും." അവര്‍ പൂര്‍ണ്ണനഗ്നയായ 
നിന്നെ കാണും. 38എന്നിട്ട്‌ നിന്നെ ഞാന്‍ 
ശിക്ഷിക്കും. പാപിയും കൊലപാതകിയും 
വൃഭിചാരിണിയും ആയതിന്‌ നിന്നെ ഞാന്‍ 
ശിക്ഷിക്കും. ക്രുദ്ധനും അസൂയാലുവുമായ ഒരു 
ഭര്‍ത്താവ്‌ എങ്ങനെയോ അതുപോലെ ഞാന്‍ 
നിന്നെ ശിക്ഷിക്കും. 39നിന്നെ ഞാന്‍ നിന്‍െറ 
ശത്രുക്കളുടെ പിടിയിലാക്കും. നിന്‍റെ ആരാധ 
നാസ്ഥലങ്ങള്‍ അവര്‍ തകര്‍ക്കും. നിന്‍െറ യാഗ 
സ്ഥലങ്ങള്‍ അവര്‍ തകര്‍ക്കും. നിന്‍െറ ഉടുപ്പു 
കള്‍ അവര്‍ വലിച്ചുകീറും. നിന്‍െറ മനോഹര 
മായ ആഭരണങ്ങള്‍ അവരെടുക്കും. നിന്നെ 
































ഉടുതുണിയില്ലാതെ .. അനുവദിക്കും എബ്രായഭാഷ 
യില്‍ ഈ വാചകത്തി൯ന്‍െറ അര്‍ത്ഥം “മറുരാജ്യ 
ത്തേക്കു തടവുകാരായി കൊണ്ടുപോവുക” 
എന്നാണ്‌. 


യെഹെസ്‌കേല്‍ 16:40-63 


അവര്‍ വിവസ്ത്രയും നഗ്നയുമാക്കും. 40നിന്നെ 
കൊല്ലുന്നതിനുവേണ്ടി അവര്‍ ഒരാള്‍ക്കൂട്ടത്തെ 
കൊണ്ടുവരികയും നിന്നെ കല്ലെറിയുകയും 
ചെയ്യും. പിന്നെ തങ്ങളുടെ വാളുകള്‍ കൊണ്ട്‌ 
അവര്‍ നിന്നെ അരിഞ്ഞു തുണ്ടങ്ങളാക്കും. 
44അവര്‍ നിന്‍െറ വീടുകള്‍ കത്തിക്കും. മറ്റു 
സ്ത്രീകളുടെ സാന്നിദ്ധ്യത്തില്‍ അവര്‍ നിന്നെ 
ശിക്ഷിക്കും. നീ ഒരു വേശ്യയെപ്പോലെ ജീവി 
ക്കുന്നത്‌ ഞാന്‍ നിര്‍ത്തലാക്കും. നിന്‍െറ കാമു 
കര്‍ക്ക്‌ നീ കൂലികൊടുക്കുന്നത്‌ ഞാന്‍ നിര്‍ത്ത 
ലാക്കും. 32അതിനുശേഷം ഞാന്‍ എനെറെ കോപ 
വും അസൂയയും അടക്കും. പിന്നെ ഞാന്‍ ശാന്ത 
നാകും. വീണ്ടും ഞാ൯ കോപിക്കയില്ല. 4 ഇതെ 
ല്ലാം സംഭവിക്കുന്നതെന്തിനെന്നോ? എന്തെ 
ന്നാല്‍ നിന്‍െറ യരവനകാലത്തെ ദിനങ്ങള്‍ 
നീ മറന്നു. എല്ലാത്തരം തിന്മകളും ചെയ്ത്‌ 
നീയെന്നെ കോപാകുലനാക്കി. അതിനാല്‍ ആ 
തിന്മകളുടെ പേരില്‍ എനിക്കു നിന്നെ ശിക്ഷി 
ക്കേണ്ടതുണ്ട്‌. പക്ഷേ നീ നിന്‍െറ അതിക്രമ 
ങ്ങളെക്കൂടാതെ ഈ അനാശാസ്യപ്രവൃത്തികളും 
ചെയ്തിരുന്നുവല്ലോ”. എന്‍െറ യജമാനനായ 
യഹോവയാണ്‌ ആ കാര്യങ്ങള്‍ പറഞ്ഞത്‌. 

44“നിന്നെക്കുറിച്ചു പറയുന്നവര്‍ക്കെല്പാം 
ഇപ്പോള്‍ പറയാന്‍ ഒരു കാര്യം കൂടിയായി. 
“അമ്മ എങ്ങനെയോ അങ്ങനെ മകളും” എന്ന്‌ 
അവര്‍ പറയും. 4നീ നിന്‍െറ അമ്മയുടെ മകള്‍ 
തന്നെ. നിന്‍െറ ഭര്‍ത്താവിനെയോ മക്കളെയോ 
നീ ഗനനിക്കുന്നില്ല. നീ നിന്‍െറ സഹോദരിയെ 
പ്പോലെ തന്നെ. രണ്ടുപേരും അവരവരുടെ ഭര്‍ 
ത്താക്കന്മാരെയും മക്കളെയും വെറുത്തുവല്ലോ. 
നീ നിന്‍െറ മാതാപിതാക്കളെപ്പോലെ തന്നെ. 
നിന്‍െറ അമ്മ ഒരു ഹിത്യസ്ത്രീയും അപ്പന്‍ 
ഒരു അമോര്യനും ആയിരുന്നു. 4നിന്‍െറ ജ്യേഷ്ഠ 
ത്തി ആയിരുന്ന ശമര്യയും അവളുടെ പുത്രി 
മാരും നിന്‍െറ വടക്കുഭാഗത്തു പാര്‍ത്തു. നിന്‍െറ 
അനിയത്തി ആയിരുന്ന സൊദോമും *. അവ 
ളുടെ പുത്രിമാരും നിന്‍െറ തെക്കുഭാഗത്തും പാര്‍ 
ത്തു. അവര്‍ ചെയ്ത അതിക്രമങ്ങളെല്ലാം 
നീയും ചെയ്തു. പക്ഷേ നീ അവയെക്കാളെ 
ല്ലാം ഏറെ വഷളായതും കൂടി ചെയ്തു. 48യജമാ 
നനും യഹോവയും ഞാനാകുന്നു. ഞാന്‍ ഉയി 
രോടെ ഇരിക്കുന്നു. ആ ഉയിര്‍വെച്ച്‌ ഞാന്‍ 
സത്യം ചെയ്യുന്നു. നിന്‍െറ സഹോദരിയായ 
സൊദോമും അവളുടെ പുത്രിമാരും ഒരിക്കലും 
നീയും നിന്‍െറ പുത്രിമാരും ചെയ്തുകൂട്ടിയത്ര 
ചീത്തപ്രവൃത്തികള്‍ ചെയ്തിട്ടില്ല.” 

49ദൈെവം പറഞ്ഞു, “നിന്‍റെ സഹോദരി 
സൊദോമും അവളുടെ പുത്രിമാരും ഗര്‍വ്വിഷ്ഠ 
കളായിരുന്നു. ഭക്ഷണവും സമയവും അവര്‍ക്ക്‌ 
വേണ്ടതിലേറെ ഉണ്ടായിരുന്നു. എന്നിട്ടും ദരിദ്ര 
രെയും അശരണരെയും അവര്‍ സഹായിച്ചില്ല. 
ടസൊദോമും അവളുടെ പുത്രിമാരും കണക്കറ്റ്‌ 
അഹങ്കരിക്കുകയും എന്‍െറ മുന്നില്‍വെച് 
അതിക്രമങ്ങള്‍ ചെയ്തുതുടങ്ങുകയും ചെയ്തു. 
അതെല്ലാം അവര്‍ ചെയ്യുന്നതു കണ്ടപ്പോള്‍ 
ഞാന്‍ അവരെ ശിക്ഷിച്ചു.” 

ദൈവം പറഞ്ഞു, “ശമര്യചെയ്ത ചീത്ത 
ത്തരങ്ങള്‍ നീ ചെയ്തതിന്‍റെ പകുതിയോളമേ 
വരൂ. നീ ശമര്യയെക്കാളും വളരെഅധികം 

















നിന്‍െറ ... സൊദോം ശമര്യയിലെയും സൊദോ 
മിലെയും ആളുകളെപ്പോലെ യെഹൂദയിലെ ജനവും 
ദുഷിച്ചു പോയെന്ന്‌ യെഹെസ്‌കേല്‍ പറയുകയാ 
ണ്‌. ആളുകള്‍ അത്രയ്ക്കു ദുഷ്ടരായിരുന്നതുകൊണ്ട്‌ 
ദൈവം ആ നഗരങ്ങളെ നിശ്ശേഷം നശിപ്പിച്ചു. 








802 


അതിക്രമങ്ങള്‍ ചെയ്തു. നീ നിന്‍െറ സഹോദ 
രിമാരെക്കാളും എത്രയോ അധികം അതിക്രമ 
ങ്ങള്‍ ചെയ്തിരിക്കുന്നു. നിന്നോടു തട്ടിച്ചു 
നോക്കിയാല്‍ സൊദോമും ശമര്യയും നല്പവര 
ത്രെ. അതുകൊണ്ട്‌ നിന്‍െറ ലജ്ജ നീ തന്നെ 
പേറുക. താരതമ്യത്തില്‍ നീ നിന്‍െറ സഹോ 
ദരിമാരെ നല്ലവരാക്കിയിരിക്കുന്നു. ഭയങ്കരകൃത്യ 
ങ്ങള്‍ ചെയ്തിരിക്കുന്ന നീ അതുകൊണ്ട്‌ ലജ്ജി 
ക്കുകതന്നെ വേണം.” 

5ദൈവം പറഞ്ഞു, “ഞാന്‍ സൊദോമിനെ 
യും അതിന്‍െറ ചുറ്റുമുള്ളപട്ടണങ്ങളെയും 
നശിപ്പിച്ചു. ശമര്യയെയും അതിന്‍െറ ചുറ്റുമുള്ള 
പട്ടണങ്ങളെയും ശൂന്യമാക്കി. യെരൂശലേമേ, 
നിന്നെ ഞാന്‍ ശൂന്യമാക്കുകയും നിന്‍െറ അടിമ 
കളെ തിരികെകൊണ്ടുവരികയും ചെയ്യും. 
പക്ഷേ ആ നഗരങ്ങളെ ഞാന്‍ വീണ്ടും പണി 
യും. യെരൂശലേമേ, നിന്നെ ഞാന്‍ വീണ്ടും 
പണിയുകയും നിന്‍െറ തടവുകാരെ തിരികെ 
കൊണ്ടുവരികയും ചെയ്യും. നിന്നെ ഞാ൯ 
ആശ്വസിപ്പിക്കും. നീ നിന്‍െറ ദുഷ്ടതകള്‍ തിരി 
ചറിയുകയും നിന്‍െറ ദുഷ്പ്രവൃത്തികളില്‍ 
സ്വയം ലജ്ജിക്കുകയും ചെയ്യുമ്പോള്‍ നീ 
നിന്‍റെ സഹോദരിമാരെ ആശ്വസിപ്പിക്കും. 
അങ്ങനെ നീയും നിന്‍െറ സഹോദരിമാരും 
വീണ്ടും ഉണ്ടാക്കപ്പെടും. സൊദോമും അതിനു 
ചുറ്റുമുള്ളപട്ടണങ്ങളും ശമര്യയും അതിനു ചുറ്റു 
മുള്ളപടുടണങ്ങളും നീയും നിനക്കു ചുറ്റുമുള്ള 
പട്ടണങ്ങളും വീണ്ടും ഉണ്ടാക്കപ്പെടും.” 

ദൈവം പറഞ്ഞു, “മുമ്പ്‌, അഹങ്കരിച്ചു 
കൊണ്ട്‌ നീ നിന്‍െറ സഹോദരിയായ സൊദോ 
മിനെ കളിയാക്കി. പക്ഷേ ഇനി ഒരിക്കലും 
നീ അതു ചെയ്യുകയില്ല. 5നീ അതുചെയ്തത്‌ 
നീ ശിക്ഷിക്കപ്പെടുന്നതിനും നിന്‍റെ അയല്‍ 
ക്കാര്‍ നിന്നെ പുച്ഛിച്ചു തുടങ്ങുന്നതിനും 
മുമ്പായിരുന്നു. ഇപ്പോഴാവട്ടെ സിറിയയുടെ 
യും അതിനുചുറ്റുമുള്ളയിടങ്ങളുടെയും ഫെലി 
സ്ത്യയുടെയും പുത്രിമാര്‍ നിന്നെ കളിയാക്കുക 
യാണ്‌. 8നീ ചെയ്ത തിന്മകള്‍ക്ക്‌ നീ ശിക്ഷി 
ക്കപ്പെടുകതന്നെ വേണം-നിങ്ങളുടെ ദുര്‍ന്നട 
പ്പിനും വെറുപ്പിക്കുന്ന പ്രവൃത്തികള്‍ക്കും.” 
യഹോവ ഈ കാര്യങ്ങള്‍ പറഞ്ഞു. 

59എനന്‍െറ യജമാനനായ യഹോവ ഈ കാര്യ 
ങ്ങള്‍ പറഞ്ഞു. “നീ എന്നെ ചെയ്തത്‌ എങ്ങ 
നെയോ അതുപോലെ ഞാന്‍ നിന്നെയും 
ചെയ്യും! നിന്‍െറ വിവാഹവാഗ്ദാനം നീ 
ലംഘിച്ചു. നമ്മുടെ കരാര്‍ നീ മാനിച്ചില്ല. 
പക്ഷേ നിനക്കു ചെറുപ്പമായിരുന്നപ്പോള്‍ 
ഞാന്‍ നീയുമായി ഉണ്ടാക്കിയ കരാര്‍ ഞാന്‍ 
ഓര്‍മ്മിക്കും. നീയുമായി ശാശ്വതമായൊരു 
കരാര്‍ ഞാന്‍ സ്ഥാപിക്കും! ഞാന്‍ നിന്‍െറ 
സഹോദരിമാരെ നിന്‍െറ അടുക്കല്‍ കൊണ്ടു 
വന്നു നിന്‍െറ പൂത്രിമാരാക്കും. അത്‌ നമ്മുടെ 
കരാറിലില്ലെങ്കിലും നിനക്കുവേണ്ടി ഞാന്‍ 
അതുചെയും. അപ്പോള്‍ നീ കാട്ടിയ അതിക്ര 
മങ്ങള്‍ നീ സ്വയം ഓര്‍ക്കുകയും ലജ്ജിക്കയും 
ചെയ്യും. അതുകൊണ്ട്‌ നീയുമായി ഞാന്‍ 
എന്റേതായ കരാറുണ്ടാക്കും. ഞാനാണ്‌ യഹോ 
വ എന്ന്‌ അങ്ങനെ നീ അറിയുകയും ചെയ്യും. 
എന്നെ നീ ഓര്‍ക്കേണ്ടതിലേക്കായി ഞാന്‍ 
നിന്നോടു നല്ലവനായിരിക്കും. അപ്പോള്‍ നീ 
സ്വയം ചെയ്തുകൂട്ടിയ ചീത്തത്തരങ്ങളെപ്പറ്റി 
യുള്ള ലജ്ജ മൂത്ത്‌ ഒന്നും മിണ്ടാന്‍ വയ്യാതെ 
ആയിപ്പോകും. ഞാന്‍ നിന്നെ ശുദ്ധീകരിക്കുക 
യും നിന്നോടു പൊറുക്കുകയും ചെയ്യുമ്പോള്‍ 








803 


നിനക്കു ലജ്ജ തോന്നും. പിന്നെ ഒരിക്കലും 
നീ ലജ്ജിക്കേണ്ടി വരികയുമില്ല!” എന്‍െറ യജ 
മാനനായ യഹോവ ആ കാര്യങ്ങള്‍ പറഞ്ഞു. 
pes ാള്‍ യഹോവയുടെ അരുളപ്പാട്‌ 
എനിക്കുണ്ടായി. അവന്‍ പറഞ്ഞു. 2“മനു 

ഷ്യപുത്രാ, യിസ്രായേല്‍കുടുംബത്തോട്‌ ഈ 
കഥ പറയുക. അവരോടു അതിന്‍െറ അര്‍ത്ഥം 
ചോദിക്കുക. 3അവരോടു പറയുക: 

സര്‍വ്വശക്തനായ യഹോവ പറയുന്നു: നീണ്ട 
ചിറകുകളുള്ള ഒരു വലിയ കഴുകന്‍ ലെബാനോ 
നിലേക്കു വന്നു. ധാരാളം പുള്ളികളോടുകൂടി 
യുള്ള ചിറകുകള്‍ ആ കഴുകനുണ്ടായിരുന്നു. 

4്കഴുകന്‍ വലിയ ദേവദാരുമരത്തിനന്‍െറ തല 
പ്പ്‌ ഒടിച്ചു. കഴുകന്‍ ഒരു വലിയ ദേവദാരുമര 
ത്തിന്‍റെ ഇളം കൊനമ്പൊടിക്കുകയും അതു 
കനാനിലേക്കു കൊണ്ടുവരികയും ചെയ്തു. ആ 
കൊമ്പ്‌ അവന്‍ കച്ചവടക്കാരുടെ പട്ടണത്തില്‍ 
കൊണ്ടുനട്ടു. 

ട്പിന്നെ ആ കഴുകന്‍ കനാനില്‍നിന്നു 
കുറച്ചു വിത്തുകൊണ്ടുവന്നു. അത്‌ അവന്‍ നല്ല 
മണ്ണില്‍ ഒരു നല്ല നദിക്കരയില്‍ നട്ടു. 

വിത്തുകള്‍ വളര്‍ന്ന്‌ ഒരു മുന്തിരിവള്ളി 
യായി. അതൊരു നല്ലവള്ളിയായിരുന്നു. കൂറി 
യതെങ്കിലും അത്‌ ഒരു വലിയ പ്രദേശമാകെ 
പടര്‍ന്നു പന്തലിച്ചു. അതിന്‌ ശാഖകള്‍ വള 
ര്‍ന്നു. തമ്മില്‍ ചെറിയ വള്ളികള്‍ ഏറെ നീളം 
വെച്ചു. 

"അപ്പോള്‍ വലിയ ചിറകുകളും ധാരാളം 
തൂവലുകളുമുള്ള വേറൊരു കഴുകന്‍ ആ മുന്തി 
രിവള്ളി കണ്ടു. മുന്തിരിവള്ളി ആ പുതിയ 
കഴുകന്‍െറ പരിരക്ഷണം കൊതിച്ചു. അതി 
നാല്‍ അത്‌ അതിന്‍െറ വേരുകളും ശാഖകളും 
ആ കഴുകന്‍റെറ നേര്‍ക്ക്‌ നീട്ടി. അതിന്‍െറ ശാഖ 
കള്‍ അതു നടു സ്ഥലത്തിനു പുറത്തേക്കു വളര്‍ 
ന്നു. പുതിയ കഴുകന്‍ വേണം തന്നെ നനയ്ക്കാ 
നെന്ന്‌ മുന്തിരിവള്ളി ഇച്ഛിച്ചു. 

മുന്തിരിവള്ളി നട്ടത്‌ ധാരാളം വെള്ളം കിട്ടു 
ന്നതിനടുത്ത്‌ ഒരു നല്ല നിലത്തായിരുന്നു. 
അതിന്‌ ശാഖകളും ഫലങ്ങളും ഉണ്ടാക്കാമായി 
രുന്നു. അതിന്‌ ഒരു വിശേഷപ്പെട്ട മുന്തിരിവള്ളി 
ആകാമായിരുന്നു.” 

എന്‍െറ യജമാനനായ യഹോവ ഇങ്ങനെ 
അരുളിച്ചെയ്തു. “ആ ചെടി തളിര്‍ക്കുമെന്നു 
നീ വിചാരിക്കുന്നുണ്ടോ? ഇല്ല! ആദ്യത്തെ കഴു 
കന്‍ ചെടിയെ മണ്ണില്‍നിന്നു പിഴുതെടുക്കും. 
ആ പക്ഷി ചെടിയുടെ വേരു പൊട്ടിച്ചുകള 
യും. അത്‌ മുന്തിരി മുഴുവന്‍ തിന്നുകളയും. 
അപ്പോള്‍ പൂതിയ ഇലകള്‍ വാടും. ചെടി 
വല്ലാതെ ക്ഷീണിക്കും. ബലമുള്ള കൈകളോ 
ഉരക്കുള്ള ഒരു രാഷ്ട്രമോ ആ ചെടി വേരോടെ 
പിഴുതെടുക്കാന്‍ വരില്ല. 

10നട്ട സ്ഥലത്തുതന്നെ ആ ചെടി വളരുമോ? 
ഇല്ല! ചൂടുള്ള കിഴക്കന്‍കാറ്റടിക്കുകയും ചെടി 
വാടിക്കരിഞ്ഞു പോകയും ചെയ്യും. നട്ടയിട 
ത്തുതന്നെ ആ ചെടി കരിഞ്ഞുപോകും.” 

1എനിക്ക്‌ യഹോവയുടെ അരുളപ്പാടു 
ണ്ടായി. അവന്‍ പറഞ്ഞു, യിസ്രായേലേ, 
“ജനത്തിന്‌ ഈ കഥ വ്യാഖ്യാനിച്ചു കൊടു 
ക്കുകംഅവര്‍ എപ്പോഴും എനിക്കെതിരെ തിരി 
യുകയാണല്ലോ. അവരോട്‌ ഈ കാര്യങ്ങള്‍ പറ 
യുക: ആദ്യത്തെ കഴുകന്‍ ബാബിലോണിലെ 
രാജാവായ നെബൂഖദ്‌ നേസര്‍ ആകുന്നു. 
അവന്‍ വന്ന്‌ യെരൂശലേമിലെ രാജാവിനെയും 
മറ്റു നേതാക്കന്മാരെയും പിടിച്ചുകൊണ്ടു 




















യെഹെസ്‌കേല്‍ 17:1-22 


പോയി. അവരെ അവന്‍ ബാബിലോണില്‍ 
കൊണ്ടു വന്നു. 13പിന്നെ രാജകുടുംബത്തിലു 
ള്ള ഒരുവനുമായി നെബൂഖദ്നേസര്‍ ഒരു കരാ 
റുണ്ടാക്കുകയും തന്നോടു വിശ്വസ്തനായിരി 
ക്കുമെന്ന്‌ അവനെക്കൊണ്ട്‌ ബലാല്‍ക്കാരമായി 
വാഗ്ദാനം ചെയ്യിക്കുകയും ചെയ്തു. അവനെ 
നെബൂഖദ്നേസര്‍ യെഹൂദയിലെ രാജാവാക്കി 
യശേഷം അവിടെനിന്ന്‌ ശക്തിയുള്ള പുരുഷ 
ന്മാരെ മുഴുവന്‍ പിടിച്ചു കൊണ്ടുപോവുകയും 
ചെയ്തു, 4അങ്ങനെ നെബൂഖദ്നേസരിനെ 
തിരെ തിരിയാന്‍ ഇനിയൊരിക്കലും പ്രാപ്തി 
യില്ലാത്ത ഒരു രാജ്യമായി യെഹൂദ തളര്‍ന്നു 
പോയി. പൂതിയ രാജാവുമായി നെബൂഖദ്നേ 
സര്‍ ഉണ്ടാക്കിയ കരാര്‍ പാലിക്കാന്‍ ജനം നിര്‍ 
ബ്രന്ധിക്കപ്പെട്ടിരുന്നു. 1“എന്നിരുന്നാലും നെബൂ 
ഖദ്നേസരിനോടു മത്സരിക്കാന്‍ ഈ പുതിയ 
രാജാവ്‌ ശ്രമിച്ചു! അവന്‍ കുതിരകളെയും 
യോദ്ധാക്കളെയും തന്നു സഹായിക്കണമെന്ന 
അപേക്ഷയുമായി ഈജിപ്തിലേക്കു ദൂതന്മാരെ 
അയച്ചു. യെഹൂദയിലെ പുതിയരാജാവ്‌ ഈ 
ശ്രമത്തില്‍ വിജയിക്കുമെന്നു നീ വിചാരിക്കൂ 
ന്നുണ്ടോ? കരാര്‍ ലംഘിക്കാനും ദണ്ഡനത്തില്‍ 
നിന്നു രക്ഷപ്പെടാനും വേണ്ടത്ര ശക്തി ഈ 
പുതിയ രാജാവിനുണ്ടാവുമെന്നു നീ വിചാരി 
ക്കുന്നുണ്ടോ?” 

16എനന്‍െറ യജമാനനായ യഹോവ പറയുന്നു, 
“എന്‍െറ ജീവന്‍വെച്ചു ഞാന്‍ പ്രതിജ്ഞ 
ചെയ്യാം, ഈ പുതിയ രാജാവ്‌ ബാബിലോ 
ണില്‍വെച്ച്‌ മരിക്കും! നെബുഖദ്നേസര്‍ 
പുതിയ രാജാവായി വാഴിച്ച ഇവന്‍ നെബൂഖ 
ദ്നേസരുമായി ഉണ്ടാക്കിയ കരാര്‍ ധിക്കരിക്കു 
കയും ലംഘിക്കുകയും ചെയ്തു. 17ഈജിപ്തി 
ലെ രാജാവ്‌ ധാരാളം യോദ്ധാക്കളെ അയച്ചേ 
ക്കാം. എങ്കിലും അവന്‍ യെഹൂദയിലെ രാജാ 
വിനെ രക്ഷിക്കാന്‍ കഴിയില്ല. ഈജിപ്തിന്‍െറ 
മഹാശക്തി യെഹുദയെ രക്ഷിക്കില്ല. നഗരം 
പിടിച്ചെടുക്കുന്നതിനുവേണ്ടി നെബൂഖദ്നേസ 
രിന്‍െറെ സൈന്യം ചേറുകൊണ്ട്‌ നിരത്തുകളും 
മതിലുകളും ഉണ്ടാക്കും. അനവധി പേര്‍ മരിക്കും. 
18പക്ഷേ യെഹൂദയിലെരാജാവ്‌ രക്ഷപ്പെടില്ല. 
എന്തുകൊണ്ടെന്നാല്‍ അവന്‍ നെബൂഖദനേസ 
രിനോടുള്ള കരാര്‍ ധിക്കരിക്കുകയും ലംഘി 
ക്കുകയും ചെയ്തു.” എന്‍െറ യജമാനനായ 
യഹോവ ഈ ഒരുറപ്പു തരുന്നു: “എന്‍െറ ജീവ 
നാണെ, യെഹൂദയിലെ രാജാവിനെ ശിക്ഷിക്കു 
മെന്ന്‌ ഞാന്‍ ശപഥം ചെയ്യുന്നു. കാരണം 
എന്‍െറ താക്കീതുകള്‍ അവന്‍ ധിക്കരിച്ചു. 
ഞങ്ങള്‍ തമ്മിലുള്ള കരാര്‍ അവന്‍ ലംഘിച്ചു. 
20അവനെ ഞാന്‍ എന്‍െറ കെണിയില്‍ വീഴ്‌ 
ത്തും. എന്നിട്ട്‌ അവനെ ബാബിലോണില്‍ 
കൊണ്ടുവന്ന്‌ അവിടെയിട്ടു ദണ്ഡിപ്പിക്കും. 
അവനെ ഞാന്‍ ശിക്ഷിക്കും. കാരണം അവന്‍ 
എന്നോടു മത്സരിച്ചു. 2അവന്‍െറ സൈന്യ 
ത്തെ ഞാന്‍ നശിപ്പിക്കും. അവന്‍െറ ഏറ്റവും 
നല്ല യോദ്ധാക്കളെ ഞാന്‍ മുടിക്കും. ശേഷിക്കു 
ന്നവരെ ഞാന്‍ കാറ്റില്‍ ചിതറിക്കുകയും 
ചെയ്യും. അപ്പോള്‍ ഞാനാണ്‌ യഹോവ എന്നും 
ഞാനാണ്‌ ഇതെല്ലാം പറഞ്ഞതെന്നും ഞാനാ 
ണ്‌ യഹോവ എന്ന്‌ നിങ്ങളറിയും.” 

22എനന്‍്റെ യജമാനനായ യഹോവ ഇങ്ങനെ 
അരുളിച്ചെയ്തു: 

“ഉയരമുള്ള ദേവദാരുമരത്തിന്‍െറ ഒരു കൊന്പ്‌ 
ഞാന്‍ എടുക്കും. ആ മരത്തിന്‍െറ തലപ്പില്‍ 
നിന്നും ഞാനൊരു ചെറിയ ശാഖ ഒടിച്ചെടു 



































യെഹെസ്‌കേല്‍ 17:23-18:19 


ക്കും. വളരെയധികം ഉയരമുള്ള ഒരു മലയുടെ 
മുകളില്‍ ഞാന്‍തന്നെ അതു നടും. 

യിസ്രായേലിലെ ഉയരമുള്ള ഒരു മലയുടെ 
മുകളില്‍ ഞാന്‍തന്നെ അതു നടും. ആ കൊമ്പ്‌ 
ഒരു മരമായി വളരും. അതിന്‌ ശാഖകളും ഫല 
ങ്ങളും ഉണ്ടാകും. അത്‌ മനോഹരമായ ഒരു ദേവ 
ദാരുവായിത്തീരും. അനേകം പറവകള്‍ അതി 
ന്‍െറ ശാഖകളില്‍ വന്നിരിക്കും. അതിന്‍െറ ശാഖ 
കളുടെ നിഴലുകളില്‍ അനേകം പറവകള്‍ 
പാര്‍ക്കും. 

4്അപ്പോള്‍ ഞാനാണ്‌ ഉയര്‍ന്ന മരങ്ങളെ 
നിലംപൊത്തിക്കുന്നതും ചെറിയ മരങ്ങളെ 
പൊക്കംവെപ്പിക്കുന്നതും എന്ന്‌ മറ്റു മരങ്ങള്‍ 
അറിയും. പച്ചമരങ്ങളെ ഉണക്കുന്നതും ഉണക്ക 
മരങ്ങളെ തളിര്‍പ്പിക്കുന്നതും ഞാന്‍ തന്നെ. 
യഹോവ ഞാനാകുന്നു. എന്തെങ്കിലും ചെയ്യും 
എന്നു ഞാന്‍ പറഞ്ഞെങ്കില്‍ അതു ചെയ്തി 
രിക്കും.” 








18 യഹോവയുടെ അരുളപ്പാട്‌ എനിക്കു 
ണ്ടായി. അവന്‍ പറഞ്ഞു. 


“പുളിയന്‍ മുന്തിരി തിന്നത്‌ അപ്പനും അമ്മ 
യും, പല്ലു പുളിച്ചതോ മക്കള്‍ക്കും” 

എന്ന്‌ യിസ്രായേല്‍ദേശത്തെല്ഛറ്റിയുള്ള ഈ 
പഴഞ്ചൊല്ല്‌ നിങ്ങള്‍ പറഞ്ഞുകൊണ്ടേയിരി 
ക്കുന്നതിനര്‍ത്ഥമെന്ത്‌? 

നിങ്ങള്‍ക്കു പാപം ചെയ്യാമെന്നും അതിന്‌ 
വരുംകാലത്തുള്ളവര്‍ ആരെങ്കിലുമാണ്‌ ശിക്ഷി 
ക്കപ്പെടുക എന്നും നിങ്ങള്‍ വിചാരിക്കുന്നു. 





804 


10“ആ നല്ല മനുഷ്യന്‍ ഒരുപക്ഷേ ഇപ്പറഞ്ഞ 
നല്ല കാര്യങ്ങള്‍ ഒന്നുപോലുംചെയ്യാത്ത ഒരു 
പുത്രനുണ്ടെന്നു വരാം. അവന്‍ വസ്തുക്കള്‍ 
മോഷ്ടിക്കുകയും മനുഷ്യരെ കൊല്ലുകയും 
ചെയ്തേക്കാം. 1അവന്‍ നീതിമാന്‍ ചെയ്യു 
മ്പോലെ പ്രവര്‍ത്തിക്കണമെന്നില്ല, പക്ഷേ 
അതിനു വിപരീതമായതു ചെയ്യുന്നു. അവന്‍ 
മലകളില്‍ ചെന്ന്‌ വ്യാജദൈവങ്ങള്‍ക്കു നിവേ 
ദിച്ച ആഹാരത്തിന്‍റെ ഓഹരി പറ്റിയേക്കാം. 
ആ ദുഷ്ടനായ പുത്രന്‍ തന്‍െറ അയല്‍ക്കാര 
ന്‍െറ ഭാര്യയോടു വൃഭിചരിക്കുകയെന്ന പാപം 
ചെയ്തേക്കാം. 1അവന്‍ ദരിദ്രരെയും അശരണ 
രെയും ദ്രോഹിച്ചെന്നും ജനത്തെ ചുഷണം 
ചെയ്തെന്നും വരാം. കടം കൊടുക്കുമ്പോള്‍ 
അവന്‍ വാങ്ങിയ ഈട കടം വീട്ടുമ്പോള്‍ തിരി 
ചുകൊടുക്കാതിരുന്നേക്കാം. ആ ദുഷ്ടനായ 
പുത്രന്‍ വ്യാജവിഗ്രഹങ്ങളോടു പ്രാര്‍ത്ഥിക്കുക 
യും വേറെയും അതിക്രമങ്ങള്‍ കാട്ടുകയും 
ചെയ്തേക്കാം. 3അവന്‍ കടം ചോദിച്ചു വരുന്ന 
വന്‌ പണം കൊടുക്കുന്നെങ്കില്‍ അതിനുള്ള 
പലിശ ബലമായി പിടിച്ചുവാങ്ങിക്കും. അതി 
നാല്‍ ദുഷ്ടനായ ആ പുത്രന്‍ ജീവിച്ചിരിക്ക 
യില്ല. അതിക്രമങ്ങള്‍ ചെയ്തവനാകയാല്‍ 
അവനെ മരണത്തിന്‌ ഇട്ടുകൊടുക്കും. അവ 
ന്‍െറ മരണത്തിന്‌ ഉത്തരവാദിയും അവന്‍ 
തന്നെ. 

14“ഇനി, ദുഷ്ടനായ ആ പുത്രനും ഒരു പുത്ര 
നുണ്ടെന്നുവരാം. ഈ പുത്രന്‍ അവന്‍െറ അപ്പന്‍ 
ചെയ്ത തിന്മകള്‍ കാണുകയും അപ്പനെ 





പക്ഷേ എന്‍െറ യജമാനനായ യഹോവ പറ 
യുന്നു, “എന്‍െറ ജീവന്‍വെച്ച്‌ ഞാന്‍ സത്യം 
ചെയ്യുന്നു, ഈ പഴഞ്ചൊല്ല്‌ ഇപ്പോഴും നേരാ 
ണെന്ന്‌ യിസ്രായേലിലെ ജനം വിചാരിക്കില്ല! 
എല്ലാവരെയും ഞാന്‍ ഒരുപോലെ കൈകാര്യം 
ചെയ്യും. അപ്പനായാലും മകനായാലും പാപം 


പ്പോലെ ജീവിക്കാന്‍ കൂട്ടാക്കാതിരിക്കയും 
നല്ലൊരു ജീവിതം നയിക്കുകയും ചെയ്തെന്നു 
വരാം. 15അവന്‍ മലകളില്‍ചെന്ന്‌ വ്യാജദൈ 
വങ്ങള്‍ക്കു നിവേദിച്ച ആഹാരത്തിന്‍്െറ 
ഓഹരി പറ്റുന്നില്ല. യിസ്രായേലിലെ ആ 
വ്യാജവിഗ്രഹങ്ങളോടു പ്രാര്‍ത്ഥിക്കുന്നില്ല. 














ചെയ്തതേവനോ അവനാവും മരിക്കുക! 
ഒരുവന്‍ നല്ലവനെങ്കില്‍ അവന്‍ ജീവിച്ചി 
രിക്കും! അങ്ങനെയുള്ളവന്‍ ജനത്തോടു നീതി 
പൂര്‍വ്വം പെരുമാറുന്നു. അവന്‍ മലകളില്‍ 
ചെന്ന്‌ വ്യാജദൈവങ്ങള്‍ക്കു നിവേദിച്ച ആഹാ 
രത്തിന്‍െറെ ഓഹരി പറ്റുന്നില്ല; യിസ്രായേ 
ലിലെ ആ വ്യാജവിഗ്രഹങ്ങളോടു പ്രാര്‍ത്ഥി 
ക്കുന്നില്ല; അയല്‍ക്കാരന്‍െറ ഭാര്യയോടു വ്യഭി 
ചരിക്കുകയെന്ന പാപം ചെയ്യുകയോ സ്വന്തം 
ഭാര്യയോടു ആര്‍ത്തവകാലത്ത്‌ ഇണചേരുക 
യോ ചെയ്യുന്നില്ല. "അവന്‍ ജനത്തെ ചുഷണം 
ചെയ്യുന്നില്ല. കടത്തിനു വരുന്നവന്‍ ആ നല്ല 
മനുഷ്യന്‍ ഈടു വാങ്ങി പണം കൊടുക്കുകയും 
കടം വീട്ടുമ്പോള്‍ ഈട തിരിച്ചുനല്‍കുകയും 
ചെയ്യുന്നു. അവന്‍ ഒന്നും പിടിച്ചുപറിക്കുന്നില്ല. 
അവന്‍ വിശക്കുന്നവരെ തീറ്റിക്കുകയും ഉടുക്കാ 
നില്ലാത്തവരെ ഉടുപ്പിക്കുകയും ചെയ്യൂന്നു. കട 
ത്തിനു വരുന്നവന്‌ ആ നല്ല മനുഷ്യന്‍ കടം 
കൊടുക്കുന്നു. പക്ഷേ അതിന്‌ പലിശ ഈടാക്കു 
ന്നില്ല. അവന്‍ ചതി കാട്ടാന്‍ വിസമ്മതിക്കു 
കയും എല്ലാവരോടും നീതിപൂര്‍വ്വം പെരുമാ 
റുകയും ചെയ്യുന്നു. ജനത്തിന്‌ അവനെ വിശ്വ 























അയല്‍ക്കാരനന്‍െറ ഭാര്യയോടു വ്യഭിചരിക്കുക 
യെന്ന പാപം ചെയ്യുന്നില്ല. 6ആ സല്‍പുത്ര൯ 
ജനത്തെ ചൂഷണം ചെയ്യുന്നില്ല. കടത്തിനു 
വരുന്നവന്‌ ആ സല്‍പൂത്രന്‍ ഈടുവാങ്ങി 
പണം കൊടുക്കുകയും കടം വീട്ടുമ്പോള്‍ ഈടു 
തിരിച്ചു നല്‍കുകയും ചെയ്യുന്നു. അവന്‍ പിടി 
ച്ചുപറിക്കുന്നില്പ. അവന്‍ വിശക്കുന്നവരെ തീറ്റി 
ക്കുകയും ഉടുക്കാനില്ലാത്തവരെ ഉടുപ്പിക്കുകയും 
ചെയ്യുന്നു. 7അവന്‍ ദരിദ്രരെ സഹായിക്കുന്നു. 
കടത്തിനു വരുന്നവന്‌ ആ സല്‍പുത്രന്‍ കടം 
കൊടുക്കുന്നു. പക്ഷേ അതിന്‌ പലിശ ഈടാ 
ക്കുന്നില്ല! അവന്‍ എന്‍റെ നിയമങ്ങള്‍ അനു 
സരിക്കുകയും അവയ്ക്കൊത്തു നടക്കുകയും 
ചെയ്യുന്നു. അവന്‍െറ അപ്പനന്‍െറ പാപങ്ങള്‍ക്ക്‌ 
അവനെ മരണത്തിന്‌ ഇട്ടുകൊടുക്കില്ല! ആ 
സല്‍പുത്രന്‍ ജീവിച്ചിരിക്കും. 18അപ്പ൯ ജന 
ത്തെ നോവിക്കുകയും വസ്തുക്കള്‍ മോഷ്ടിക്കു 
കയും എന്‍െറ ജനത്തിനായി ഒരിക്കലും ഒരൊറ്റ 
നല്ല കാര്യവും ചെയ്യാതിരിക്കുകയും ചെയ്തെ 
ന്നു വരാം! ആ അപ്പന്‍ അവന്‍െറ സ്വന്തം 
പാപങ്ങള്‍ കാരണം മരിക്കുകയേ ഉള്ളൂ. പക്ഷേ 
അപ്പന്‍െറ പാപങ്ങള്‍ക്ക്‌ പുത്രന്‍ ശിക്ഷിക്കപ്പെ 








സിക്കാം. 9’അവന്‍ എന്‍െറ നിയമങ്ങള്‍ അനുസ 
രിക്കുകയും എന്‍െറ ന്യായവിധികളെ പിന്തു 
ടരുകയും ചെയ്യുന്നു. നീതിമാനും വിശ്വസ്തനും 
ആകാന്‍ ശ്രമിക്കുകയും ചെയ്യുന്നു. നല്ലവനാക 
യാല്‍ അവന്‍ ജീവിച്ചിരിക്കും. എന്‍െറ യജമാ 
നനായ യഹോവയാണ്‌ ഈ കാര്യങ്ങള്‍ പറയു 
ന്നത്‌. 


ടുകയില്ല. 

19*“അപ്പനന്‍െറ പാപങ്ങള്‍ക്ക്‌ പുത്രന്‍ ശിക്ഷി 
ക്കപ്പെടാത്തതെന്ത്‌?” എന്നു നിങ്ങള്‍ ചോദിച്ചേ 
ക്കാം. പുത്രന്‍ ന്യായമുള്ളവനും സല്‍പ്രവൃത്തി 
കള്‍ ചെയ്തവനും എന്‍െറ നിയമങ്ങള്‍ ശ്രദ്ധ 
യോടെ അനുസരിച്ചവനും ആയിരുന്നു. എന്നത്‌ 
തന്നെ കാരണം! അതുകൊണ്ട്‌ അവന്‍ ജീവി 





805 


ചിരിക്കും. 2ിമരണത്തിന്‌ ഇട്ടുകൊടുക്കുക 
പാപം ചെയ്യുന്നവനെയാണ്‌! അപ്പനെറ പാപ 
ങ്ങള്‍ക്ക്‌ പുത്രനെയോ പുത്രന്‍െറ പാപങ്ങള്‍ക്ക്‌ 
അപ്പനെയോ ശിക്ഷിക്കയില്ല. നല്ലവന്‍െറെ 
നന്മയും ദുഷ്ടന്‍െറ ദുഷ്ടതയും അവനവ 
നന്‍േറതു മാത്രമായിരിക്കും. 

ഒരു ദുഷ്ടന്‍ അവന്‍െറ ജീവിതരീതി 
മാറ്റുകയാണെങ്കില്‍ അവന്‍ തുടര്‍ന്നു ജീവിക്കും; 
മരിക്കയില്ല. അവന്‍ മുമ്പു ചെയ്തുപോന്ന 
എല്ലാ ചീത്തത്തങ്ങളും നിര്‍ത്തിയേക്കാം. 
അവന്‍ എന്‍റെ എല്ലാനിയമങ്ങളും ശ്രദ്ധ 
യോടെ അനുസരിച്ചു തുടങ്ങിയേക്കാം. അവന്‍ 
ന്യായവും നന്മയും ഉള്ളവനായേക്കാം. 2അവന്‍ 
തന്‍െറ ദുഷ്പ്രവൃത്തികള്‍ അവസാനിപ്പിക്കുക 
യാണെങ്കില്‍ അവന്‍ ചെയ്ത ദുഷ്പ്രവൃത്തി 
കള്‍ ദൈവം ഓര്‍ക്കയില്ല, അവന്‍െറ നന്മയേ 
ദൈവം ഓര്‍ക്കുകയുള്ളൂ! ആയതിനാല്‍ ആ മനു 
ഷ്യന്‍ ജീവിച്ചിരിക്കും!” 23എനന്‍െറെ യജമാനനായ 
യഹോവ പറയുന്നു, “ദുഷ്ടന്മാരുടെ മരണമല്ല 
ഞാനാഗ്രഹിക്കുന്നത്‌. പിന്നെയോ, ജീവിച്ചി 
രിക്കേണ്ടതിലേക്ക്‌ അവര്‍ സ്വന്തം ജീവിതരീതി 
മാറ്റുന്നതാകുന്നു ഞാന്‍ ആഗ്രഹിക്കുന്നത്‌. 

24“ണനി, ഒരു നല്ല മനുഷ്യന്‍ നന്മവെടി 
ഞ്ഞെന്നു വരാം. അവന്‍ തന്‍െറ ജീവിതരീതി 
മാറ്റുകയും ദുഷ്ടന്മാര്‍ ചെയ്തുകൂട്ടുന്ന സകല 
അതിക്രമങ്ങളും ചെയ്തു തുടങ്ങിയെന്നും 
വരാം. അപ്രകാരം പ്രവര്‍ത്തിച്ച്‌ അവന്‍ ജീവി 

















യെഹെസ്‌കേല്‍ 18:20-19:13 


മേ, നിങ്ങള്‍ക്കുമേല്‍ മരണത്തെ എന്തിന്‌ സ്വയം 
കൊണ്ടുവരുന്നു? 32എനിക്ക്‌ നിങ്ങളെ കൊല്ല 
ണമെന്നില്ല! ദയവായി മടങ്ങിവന്ന്‌ ജീവിച്ചി 
രിക്കുക!” എന്റെറ യജമാനനായ യഹോവ 
ഇങ്ങനെ അരുളിച്ചെയ്തു. 





19 ദൈവം എന്നോടു പറഞ്ഞു, “യിസ്രായേ 
ലിലെ പ്രഭുക്കളെക്കുറിച്ചുള്ള ഈ ശോക 
ഗാനം നീ തീര്‍ച്ചയായും പാടണം. 

2““നിനന്‍െറെ അമ്മ ആണ്‍സിംഹങ്ങളുടെ കൂടെ 
കിടക്കുന്ന ഒരു പെണ്‍സിംഹത്തെപ്പോലെയാ 
ണ്‌. യുവആണ്‍സിംഹങ്ങളുടെ കൂടെ കഴിഞ്ഞു 
കൂടിയ അവള്‍ക്ക്‌ ധാരാളം കുഞ്ഞുങ്ങളുണ്ടായി 
രുന്നു. 

3സിംഹക്കുഞ്ഞുങ്ങളില്‍ ഒന്നിനെ അവള്‍ വള 
ര്‍ത്തി. അവന്‍ കരുത്തനായ ഒരു യുവസിംഹ 
മായി വളര്‍ന്നു. അവന്‍ തന്‍െറ ഇരയെ പിടി 
ക്കാന്‍ പഠിച്ചു. അവന്‍ ഒരു മനുഷ്യനെ കൊന്നു 
തിന്നു. 

ദ്അവന്‍ ഗര്‍ജ്ജിക്കുന്നത്‌ ജനം കേട്ടു. അവര്‍ 
അവനെ അവരുടെ കെണിയില്‍ കുടുക്കുകയും 
ചെയ്തു! അവര്‍ ആ യുവസിംഹത്തിന്‍െറ 
വായ്ക്കു കൊളുത്തുകളിട്ട്‌ ഈജിപ്തിലേക്കു 
കൊണ്ടു പോയി. 

ആ കുഞ്ഞ്‌ നായകനാകണമെന്ന്‌ അമ്മ 
സിംഹം ആശിച്ചിരുന്നു. എന്നാല്‍ ആശമുഴു 
വന്‍ ഇപ്പോള്‍ അവള്‍ക്കു നഷ്ടപ്പെട്ടു. അതു 














ക്കാനാകുമോ? ആ നല്ലവന്‍ തന്‍െറ ജീവിത 
രീതി മാറ്റി ദുഷ്ടനാവുകയാണെങ്കില്‍ അവന്‍ 
ചെയ്ത നല്ലകാര്യങ്ങളൊന്നും ദൈവം ഓര്‍ക്ക 
യില്ല. അവന്‍ തന്നോടു മത്സരിച്ചു പാപം 
ചെയ്തുതുടങ്ങി എന്നേ ദൈവം കരുതുകയു 
ള്ളു. അതുകൊണ്ട്‌ സ്വന്തംപാപം കാരണം 
അവന്‍ മരിച്ചുപോകും.” 

മ്ദൈവം പറഞ്ഞു, “എന്‍റ യജമാനനായ 
ദൈവം നീതിമാനല്ല” എന്നു നിങ്ങള്‍ പറയുമാ 
യിരിക്കും. എന്നാല്‍ യിസ്രായേല്‍ ഗ്ൃഹമേ, 
ശ്രദ്ധിച്ചുകേള്‍ക്കുക. ഞാന്‍ നീതിമാനാണ്‌. 
നേരുകെട്ടവര്‍ നിങ്ങളത്രെ! 2ഒരു നല്ല മനുഷ്യന്‍ 
ദുഷ്ടനായി മാറുന്നുവെങ്കില്‍ അവന്‍െറ ചീത്ത 
ത്തരങ്ങള്‍ക്ക്‌ അവന്‍ മരിച്ചേ തീരൂ. 27ഒരു 
ദുഷ്ടന്‍ നന്മയും നേരും ഉള്ളവനായി മാറുന്നു 
വെങ്കില്‍ അവന്‍ സ്വന്തം ജീവന്‍ രക്ഷിക്കും. 
അവന്‍ ജീവിച്ചിരിക്കും! താനെത്ര ദുഷ്ടന്‍ 
എന്ന തിരിച്ചറിവോടെ അവന്‍ എന്നിലേക്കു 
മടങ്ങിവന്നു. മുമ്പു ചെയ്ത ചീത്തത്തരങ്ങള്‍ 
അവന്‍ നിര്‍ത്തി. അതുകൊണ്ട്‌ അവന്‍ ജീവി 
ചിരിക്കും; മരിക്കയില്ല!” 

29“അത്‌ നീതിയല്ല! എന്‍െറ യജമാനനായ 
യഹോവ നീതിമാനല്ല!” എന്ന്‌ യിസ്രായേലി 
ലെ ജനം പറഞ്ഞു. ദൈവം പറഞ്ഞു, “ഞാന്‍ 
നീതിമാനത്രെ! യിസ്രായേലുകാരേ, നീതിയി 
ല്ലാത്തവര്‍ നിങ്ങളാകുന്നു! 3%ആയതുകൊണ്ട്‌ 
യിസ്രായേല്‍കുടുംബമേ, അവനവന്‍െറ കര്‍മ്മ 
ങ്ങള്‍വെച്ചേ ഞാന്‍ ഏതൊരുവനെയും വിധി 
ക്കയുള്ളൂ!” എന്‍െറ യജമാനനായ യഹോവ 
ഇങ്ങനെ അരുളിച്ചെയ്തു. “അതുകൊണ്ട്‌ എന്നി 
ലേക്കു മടങ്ങിവരിക! ദുഷ്ടകര്‍മ്മങ്ങള്‍ ചെയ്യു 
ന്നതു നിര്‍ത്തുക! നിങ്ങള്‍ പാപം ചെയ്യാന്‍ 
ആ വിഗ്രഹങ്ങളെ കാരണമാക്കാതിരിക്കുക! 
31നിങ്ങള്‍ നിര്‍മ്മിച്ച ആ വിഗ്രഹങ്ങളെ മുഴു 
വന്‍ എറിഞ്ഞു കളയുക. അവ നിങ്ങളെക്കൊ 
ണ്ട്‌ പാപം ചെയ്യിക്കയേ ഉള്ളൂ! നിങ്ങളുടെ 
മനസ്സും ആത്മാവും മാറ്റുക! യിസ്രായേല്‍ജന 














കൊണ്ട്‌ അവള്‍ തന്‍െറ വേറൊരു കുഞ്ഞിനെ 
എടുത്ത്‌ ഒരു സിംഹമാകാന്‍൯ പരിശീലിപ്പിച്ചു. 

അവന്‍ മുതിര്‍ന്ന സിംഹങ്ങളുടെ കൂടെ വേട്ട 
യ്ക്കു പോയി. അവന്‍ കരുത്തനായ ഒരു യുവ 
സിംഹമായി. അവന്‍ തന്‍െറ ഇരയെ പിടി 
ക്കാന്‍ പഠിച്ചു. അവന്‍ ഒരു മനുഷ്യനെ കൊന്നു 
തിന്നു. 

"അവന്‍ രാജധാനികള്‍ ആക്രമിക്കയും നഗര 
ങ്ങള്‍ നശിപ്പിക്കയും ചെയ്തു. ആ ദേശത്തുള്ള 
സകലരും അവന്‍െറ മുരള്‍ച്ച കേള്‍ക്കുമ്പോള്‍ 
മിണ്ടാന്‍പോലും ഭയന്നിരുന്നു. 

പിന്നെ അവനുചുറ്റും പാര്‍ത്തിരുന്നവര്‍ 
അവനായി ഒരു കെണിയൊരുക്കി. അവര 
വനെ അതില്‍ കുടുക്കി. 

9അവര്‍ അവനെ ചങ്ങലയ്ക്കിട്ടു. അവര്‍ 
അവനെ ബാബിലോണ്‍രാജാവിന്‍െറ അടു 
ക്കല്‍ കൊണ്ടുപോകുകയും തടവറയിലിടുക 
യും ചെയ്തു. ഇനിയിപ്പോള്‍ യിസ്രായേലിലെ 
പര്‍വ്വതങ്ങളില്‍ അവന്‍െറ ഗര്‍ജ്ജനം നിങ്ങള്‍ 
കേള്‍ക്കുകയില്ല. 

10വെള്ളത്തിനടുത്തു നട്ട ഒരു മുന്തിരിവള്ളി 
പോലെയാണ്‌ നിന്‍െറ അമ്മ. വെള്ളം ധാരാളമു 
ണ്ടായിരുന്നതുകൊണ്ട്‌ അവള്‍ തഴച്ചു വളരുക 
യും ധാരാളം ഫലങ്ങളുണ്ടാവുകയും ചെയ്തു. 

1അവള്‍ക്ക്‌ വലിയ കൊമ്പുകള്‍ വളര്‍ന്നു. 
അവ ഉറപ്പുള്ള ഒരു ഉനന്നുവടിപോലെയിരുന്നു. 
അവ രാജാവിന്‍െറ ചെങ്കോല്‍പോലെയിരുന്നു. 
ആ വള്ളി ധാരാളം കൊമ്പുകളോടെ മേലോട്ടു 
മേലോട്ട്‌ മേഘങ്ങള്‍ മൂട്ടെ വളര്‍ന്നു. 

പക്ഷേ ആ വള്ളി വേരോടെ പിഴുത്‌ നില 
ത്തെറിയപ്പെട്ടു. ചൂടുള്ള കിഴക്കന്‍ കാറ്റു വീശി 
അതിന്‍െറ ഫലങ്ങള്‍ ഉണക്കി. അതിന്‍െറ ബല 
മുള്ള കൊമ്പുകള്‍ ഒടിഞ്ഞു. അവയെല്ലാം 
തീയിലേക്കെറിയപ്പെടു. 

ഇപ്പോള്‍ ആ മുന്തിരിവള്ളിയെ മരുഭൂമി 
യില്‍ നട്ടിരിക്കുന്നു. അത്‌ വളരെ ഉണങ്ങി വര 
ണ്ട ഒരു സ്ഥലമാണ്‌. 






































യെഹെസ്‌കേല്‍ 19:14-20:19 


14വലിയ കൊമ്പില്‍നിന്ന്‌ ഒരു തീ പുറപ്പെട്ടു 
പടര്‍ന്ന്‌ അതിന്‍െറ സകലവള്ളികളും ഫല 





806 


അവര്‍ പുറകില്‍ ഉപേക്ഷിച്ചില്ല. അതുകൊണ്ട്‌ 
എന്‍റെ കോപത്തിന്‍െറ മുഴുവന്‍ ചൂടും 
അവരെ അറിയിക്കാന്‍ വേണ്ടി അവരെ ഈജി 








ങ്ങളും നശിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട്‌ ബല 
മുള്ള ഉന്നുവടി ഉണ്ടായിരുന്നില്ല. രാജാവിന്‍െറ 
ചെങ്കോലും ഉണ്ടായിരുന്നില്ല.” 

ഇത്‌ ഒരു ശോകഗാനമായിരുന്നു.* മരണത്തെ 
പ്പറ്റിയുള്ള ഒരു വിലാപമായി അത്‌ പാടുകയും 
ചെയ്തിരുന്നു.” 
70 ഒരു ദിവസം യിസ്രായേലിലെ ചിലമൂപ്പ 

ന്മാര്‍ യഹോവയുടെ അരുളപ്പാടിനു 

വേണ്ടി എന്‍െറ അടുക്കല്‍ വന്നു. അത്‌ പ്രവാസ 
ത്തിന്‍െറ ഏഴാം ആണ്ട്‌ അഞ്ചാം മാസം (ആഗ 
സ്ത്‌) പത്താം തീയതി ആയിരുന്നു. മൂപ്പന്മാര്‍ 
എന്‍െറ മുന്നില്‍ ഇരുന്നു. 

2അപ്പോള്‍ എനിക്ക്‌ യഹോവയുടെ അരുള 
പ്പാടുണ്ടായി. അവന്‍ പറഞ്ഞു, 3*മനുഷ്യ 
പുത്രാ, യിസ്രായേലിലെ മൂപ്പന്മാരോടു 
സംസാരിക്കുക. അവരോടു പറയുക, “എന്‍റെ 
യജമാനനായ യഹോവ ഈ കാര്യങ്ങള്‍ പറയു 
ന്നു. നിങ്ങള്‍ പുരുഷന്മാര്‍ വന്നത്‌ എന്‍െറ 
ഉപദേശത്തിനു വേണ്ടിത്തന്നെയോ? എന്‍െറ 
ജീവനാണെ നിനക്കു ഞാ൯ ഉപദേശം തരില്ല. 
എന്‍െറ യജമാനനായ യഹോവ ഈ കാര്യ 
ങ്ങള്‍ പറഞ്ഞു.” മനുഷ്യപുത്രാ, നിനക്ക്‌ അവ 
രുടെ ന്യായവിധി നടത്തണമോ? 4നീ അവ 
രുടെ ന്യായവിധി നടത്തുമോ? നീ അവരോട്‌ 
അവരുടെ പിതാക്കന്മാര്‍ ചെയ്ത അതിക്രമങ്ങ 
ളെപ്പറ്റി നിശ്ചയമായും പറയണം. ടനീ അവ 
രോടു പറയണം, “എന്‍റെ യജമാനനായ 
യഹോവ ഈ കാര്യങ്ങള്‍ പറയുന്നു, ഞാന്‍ 
യിസ്രായേലിനെ തെരഞ്ഞെടുത്ത ദിവസം 
ഈജിപ്തില്‍വച്ച്‌ യാക്കോബിന്‍െറ കുല 
ത്തോട്‌ എന്‍െറ കൈ ഉയര്‍ത്തി ഒരു വാഗ്ദാനം 
ചെയ്തു. ഞാന്‍ സ്വയം എന്നെ അവര്‍ക്കു 
മനസ്സിലാക്കിച്ചു. എന്‍റെ കൈ ഉയര്‍ത്തി 
ഞാന്‍ പറഞ്ഞു, “നിങ്ങളുടെ ദൈവമാകുന്ന 
യഹോവ ഞാനാകുന്നു. അവരെ ഞാന്‍ ഈജി 
പ്തില്‍നിന്നു നയിക്കുമെന്നും അവര്‍ക്കായി 
ഞാന്‍ കണ്ടുവച്ചി രിക്കുന്ന ദേശത്തേക്ക്‌ അവരെ 
ഞാന്‍ നയിക്കുമെന്നും ഞാനൊരു ദിവസം 
വാഗ്ദാനം ചെയ്തു. ആ ദേശം ഫലപുഷ്ടിയു 
ള്ളതും നന്മകള്‍ നിറഞ്ഞതും * എല്ലാ രാജ്യങ്ങ 
ളിലും വച്ച്‌ ഏറ്റവും മനോഹരവുമായിരുന്നു! 
"യിസ്രായേല്‍കുലത്തോട തങ്ങളുടെ കണ്ണുക 
ള്‍ക്കു മുമ്പില്‍ സ്ഥാപിച്ചിരിക്കുന്ന അവരുടെ 
ഭയങ്കരവിഗ്രഹങ്ങളെ വലിച്ചെറിയാന്‍ ഞാന്‍ 
പറഞ്ഞു. ഈജിപ്തില്‍നിന്നുള്ള അഴുക്കു വിഗ്ര 
ഹങ്ങള്‍ കൊണ്ട്‌ സ്വയം അഴുക്കാകരുതെന്ന്‌ 
അവരോടു ഞാന്‍ പറഞ്ഞു. നിങ്ങളുടെ ദൈവ 
മായ യഹോവ ഞാനാകുന്നു.” പക്ഷേ അവര്‍ 
എനിക്കെതിരെ തിരിയുകയും ഞാന്‍ പറഞ്ഞ 
തിന്‌ ചെവി കൊടുക്കാതിരിക്കയും ചെയ്തു. 
തങ്ങളുടെ കണ്‍മുമ്പില്‍ സ്ഥാപിച്ച അവരുടെ 
ഭയങ്കരവിഗ്രഹങ്ങളെ അവര്‍ വലിച്ചെറി 
ഞ്ഞില്ല. ഈജിപ്തിലെ മലിനവിഗ്രഹങ്ങളെ 





























ഇത്‌ ... ഗാനമായിരുന്നു ഹാമൂതല്‍, യെഹുദയിലെ 
രാജാവിന്‍െറ ഭാര്യയായ യോശിയാഹു എന്നിവരു 
ടെയും, രാജാവാകാന്‍ അനുവദിക്കാതെ പിടിച്ചു 
കൊണ്ടുപോയി പ്രവാസിയാക്കപ്പെട്ട അവളുടെ 
രണ്ടു പുത്രന്മാരുടെയും ദൂരന്തത്തെക്കുറിച്ചുള്ള ഒരു 
ദഷ്ടാന്തകഥ. വചനം 1981കാണുക. ഇതൊരു 
ശോകസ്തുതി കൂടിയായിരുന്നു. 








uy 


ആ ദേശം ... നിറഞ്ഞത്‌ “പാലും തേനും ഒഴുകുന്ന 
ദേശം” എന്നര്‍ത്ഥം. 


പ്തിലിട്ടു നശിപ്പിക്കാന്‍ ദൈവമായ ഞാന്‍ 
തീരുമാനിച്ചു. പക്ഷേ അവരെ ഞാന്‍ നശിപ്പി 
ചില്ല. ഞാന്‍ വാഗ്ദാനം ലംഘിച്ചുവെന്ന്‌ 
യിസ്രായേലുകാര്‍ വസിക്കുകയായിരുന്ന രാജ്യ 
ങ്ങള്‍ കരുതാനിടയാക്കുംവിധം ഞാനെന്‍െറ 
സല്‍പേരു കളയാനാഗ്രഹിച്ചില്ല. എന്‍െറ ജന 
ത്തെ ഈജിപ്തില്‍നിന്നും മോചിപ്പിക്കുമെന്നു 
ഞാന്‍ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. 
അതിനാലാണു ഞാനിതു ചെയ്തത്‌. 10യിസ്രാ 
യേല്‍കുലത്തെ ഈജിപ്തില്‍നിന്നു പുറപ്പെടു 
വിച്ച്‌ മരുഭൂമിയിലേക്കു ഞാന്‍ നയിച്ചു. 
എന്നിട്ട്‌ എന്‍െറ ചട്ടങ്ങള്‍ ഞാന്‍ അവര്‍ക്കു 
കൊടുത്തു. എന്‍െറ എല്ലാ നിയമങ്ങളും ഞാന്‍ 
അവരെ അറിയിച്ചു. ആ നിയമങ്ങള്‍ ഒരുവന്‍ 
അനുസരിക്കുന്നുവെങ്കില്‍ അവന്‍ ജീവിക്കും. 
2വിശ്രമത്തിനുള്ള എല്ലാ വിശേഷദിവസങ്ങ 
ളെയുംപറ്റി ഞാന്‍ അവരോടു പറഞ്ഞു. ആ 
ശബ്ത്തുനാളുകള്‍ എനിക്കും അവര്‍ക്കും ഇടയി 
ലുള്ള ഒരു പ്രത്യേകഅടയാളമായിരുന്നു. 
ഞാനാണ്‌ യഹോവയെന്നും അവരെ ഞാന്‍ 
എനിക്കു വിശിഷ്ടരാക്കുകയായിരുന്നു എന്നും 
അവ കാണിച്ചു. 
“പക്ഷേ യിസ്രായേല്‍കുലം മരുഭൂമിയില്‍ 
വച്ച്‌ എനിക്കെതിരെ തിരിഞ്ഞു. അവര്‍ എന്‍െറ 
നിയമങ്ങള്‍ക്കൊത്തു നടന്നില്ല. അവര്‍ എന്‍െറ 
ചട്ടങ്ങള്‍ ധിക്കരിച്ചു. അവ നല്ല ചട്ടങ്ങളാണു 
താനും-ഒരുവ൯ ആ ചട്ടങ്ങള്‍ അനുസരിക്കുന്നു 
വെങ്കില്‍ അവന്‍ ജീവിച്ചിരിക്കും. എന്‍െറ ശബ്ദ 
ത്തുനാളുകളെ അവര്‍ നിസ്റ്റാരമാക്കിക്കളഞ്ഞു. 
ആ നാളുകളില്‍ അവര്‍ വളരെ വളരെ ഇരട്ടി 
ജോലി ചെയ്തു. എന്‍െറ കോപത്തിനന്‍െറ മുഴു 
വന്‍ ചൂടും അവരെ അറിയിക്കാന്‍ വേണ്ടി 
ഞാന്‍ അവരെ മരുഭൂമിയിലിട്ട നശിപ്പിക്കാന്‍ 
തീരുമാനിച്ചു. 1പക്ഷേ അവരെ ഞാന്‍ നശി 
പ്പിച്ചില്ല. യിസ്രായേലിനെ ഈജിപ്തില്‍നിന്ന്‌ 
ഞാന്‍ പുറത്തേക്കു കൊണ്ടുവന്നത്‌ അന്യരാ 
ഷ്ട്രങ്ങള്‍ കണ്ടതാണ്‌. എന്‍െറ സല്‍പേര്‍ കെട്ടു 
പോകരുതല്ലോ എന്ന്‌ കരുതി ആ അന്യജനങ്ങ 
ളുടെ മുന്നിലിട്ട്‌ യിസ്രായേലിനെ ഞാന്‍ 
നശിപ്പിച്ചില്ല. ഞാന്‍ അവര്‍ക്കു വാഗ്ദാനം 
ചെയ്തിരുന്ന ദേശത്തേക്ക്‌ അവരെ കൊണ്ടുവ 
രില്ല എന്നു മരുഭൂമിയില്‍വച്ച്‌ ഞാന്‍ മറ്റൊരു 
പ്രതിജ്ഞയെടുത്തു. ആ ദേശം മറ്റെല്ലാ രാജ്യ 
ങ്ങളിലുംവച്ച്‌ ഫലപുഷ്ടിയുള്ളതും മനോഹ 
രവുമായിരുന്നു! 

16““യതിസ്രായേലുകാര്‍ എന്‍െറ ചട്ടങ്ങളെ 
കൂട്ടാക്കിയില്ല. അവര്‍ എന്‍െറ നിയമങ്ങള്‍ അനു 
സരിച്ചില്പ.. അവര്‍ എന്‍െറ ശബ്ദത്തുകളെ 
നിസ്സാരമാക്കിക്കളഞ്ഞു. അവരുടെ ഹൃദയം അവ 
രുടെ മലിനവിഗ്രഹങ്ങളുടെ പിറകേ പോയതി 
നാലാണ്‌ അവര്‍ ഇതെല്ലാം ചെയ്തത്‌. 17പക്ഷേ 
എനിക്ക്‌ അവരോടു അനുതാപം തോന്നുക 
യാല്‍ അവരെ ഞാന്‍ മരുഭൂമിയിലിട്ട നിശ്ശേഷം 
നശിപ്പിച്ചില്ല. 18അവരുടെ മക്കളോടു ഞാന്‍ 
ഇങ്ങനെ പറഞ്ഞു, “മാതാപിതാക്കളെപ്പോലെ 
നിങ്ങളും ആകരുത്‌. അവരുടെ വ്യാജവിഗ്രഹ 
ങ്ങള്‍ കൊണ്ട്‌ നിങ്ങളും അഴുക്കാകരുത്‌. അവ 
രുടെ നിയമങ്ങള്‍ അനുസരിക്കരുത്‌. അവരുടെ 
കല്വനകള്‍ക്കു വഴങ്ങരുത്‌. ഞാനാകുന്നു 
യഹോവ. ഞാനാകുന്നു നിങ്ങളുടെ ദൈവം. 
എന്‍െറ നിയമങ്ങള്‍ അനുസരിക്കുക. എന്‍െറ 















































807 


കല്പനകള്‍ പാലിക്കുക. ഞാ൯ ആവശ്യപ്പെടു 
ന്നതു ചെയ്യുക. 74എന്‍െറ ശബ്ബത്തുകള്‍ നിങ്ങ 
ള്‍ക്ക്‌ മുഖ്യമാണെന്നു കാട്ടിക്കൊടുക്കുക. അവ 
എനിക്കും നിങ്ങള്‍ക്കും ഇടയിലുള്ള ഒരു പ്രത്യേ 
ക അടയാളമാണെന്ന്‌ ഓര്‍ക്കുക. ഞാനാകുന്നു 
യഹോവ. ഞാനാകുന്നു നിങ്ങളുടെ ദൈവം 
എന്ന്‌ ആ ശബ്ദത്തുനാളുകള്‍ നിങ്ങള്‍ക്കു കാട്ടി 
ത്തരികയും ചെയ്യുന്നു.” 

21“പക്ഷേ ആ മക്കള്‍ എനിക്കെതിരെ തിരി 
ഞ്ഞു. അവര്‍ എന്‍െറ നിയമങ്ങള്‍ അനുസരി 
ചില്ല. അവര്‍ എന്‍െറ കല്പനകള്‍ പാലിച്ചില്ല. 
ഞാന്‍ ആവശ്യപ്പെട്ടത്‌ അവര്‍ ചെയ്തില്ല. അവ 
നല്ല നിയമങ്ങളാണുതാനും. ഒരുവന്‍ അവ അനു 
സരിക്കുന്നുവെങ്കില്‍ അവന്‍ ജീവിച്ചിരിക്കും. 
എന്‍െറ ശബ്ദത്തുനാളുകള്‍ അവര്‍ നിസ്സ്റാരമാ 
ക്കിക്കളഞ്ഞു. അതുകൊണ്ട്‌ എന്‍െറ കോപത്തി 
ന്‍െറ മുഴുവ൯ചൂടും അവരെ അറിയിക്കാന്‍ 
വേണ്ടി അവരെ മരുഭൂമിയിലിട്ടു നശിപ്പിക്കാന്‍ 
ഞാന്‍ തീരുമാനിച്ചു. 22എങ്കിലും ഞാന്‍ എന്നെ 
ത്തന്നെ തടഞ്ഞു. യിസ്രായേലിനെ ഈജി 
പ്തില്‍നിന്ന്‌ ഞാന്‍ പുറപ്പെടുവിച്ചുകൊണ്ടു 
വന്നത്‌ അന്യരാഷ്ട്രങ്ങള്‍ കണ്ടതാണ്‌. എന്‍െറ 
സല്‍പേര്‍ കെട്ടുപോകരുതല്ലോ എന്നു കരുതി 
ആ അന്യജനങ്ങളുടെ മുന്നിലിട്ട്‌ യിസ്ധ്രാ 
യേലിനെ ഞാന്‍ നശിപ്പിച്ചില്ല. 23അതുകൊണ്ട്‌ 
അവരെ പല രാജ്യങ്ങളിലും പല രാഷ്ട്രങ്ങ 
ളുടെ ഇടയിലുമായി ചിതറിച്ചുകളയുമെന്ന്‌ 
ആ ജനത്തോടു ഞാന്‍ മരുഭൂമിയില്‍വച്ച്‌ 
വേറൊരു സത്യം ചെയ്തു. 

24““യിസ്രായേലുകാര്‍ എന്‍െറ കല്പനകള്‍ 
പാലിച്ചില്ല. അവര്‍ എന്‍െറ നിയമങ്ങള്‍ അനു 
സരിച്ചില്ല. എന്‍െറ ശബ്ബത്തുനാളൂകള്‍ അവര്‍ 
നിസ്രാരമാക്കിക്കളഞ്ഞു. അവരുടെ പിതാക്കന്മാ 
രുടെ വ്യാജവിഗ്രഹങ്ങളെ അവര്‍ ആരാധിക്കു 
കയും ചെയ്തു. അതുകൊണ്ടു ഞാന്‍ അവ 
ര്‍ക്ക്‌ നന്നല്ലാത്ത നിയമങ്ങള്‍ കൊടുത്തു. * ജീവ 
രക്ഷയ്ക്കു തകാത്ത കല്പനകള്‍ കൊടുത്തു. 
മതങ്ങളുടെ വഴിപാടുകളാല്‍ സ്വയം മലിനരാ 
ക്കാന്‍ ഞാന്‍ അവരെ വിട്ടു. അവര്‍ സ്വന്തം 
കടിഞ്ഞുലുകളെ ബലി കൊടുത്തുതുടങ്ങുക 
പോലും ചെയ്തു. അതിനാല്‍ ആ ജനത്തെ 
ഞാന്‍ നശിപ്പിക്കും. അപ്പോള്‍ അവരറിയും 
ഞാനാണ്‌ യഹോവ എന്ന്‌.” 27ആയതിനാല്‍ 
മനുഷ്യപുത്രാ, നീ യിസ്രായേല്‍കുലത്തോട്‌ 
ഇപ്പോള്‍ ഇങ്ങനെ പറയണം, “എന്‍െറ യജമാന 
നായ യഹോവ ഈ കാര്യങ്ങള്‍ പറയുന്നു, 
നിങ്ങളുടെ പൂര്‍വ്വികര്‍ എന്നെ ദുഷിച്ചു പറയു 
കയും എനിക്കെതിരെ ദ്രോഹം ആലോചിക്കു 
കയും ചെയ്തു. 28എന്നിട്ടും അവര്‍ക്കു കൊടു 
ക്കുമെന്ന്‌ ഞാന്‍ വാക്കുകൊടുത്ത ദേശത്തേക്കു 
അവരെ ഞാന്‍ കൊണ്ടുവന്നു. സകലകുന്നുക 
ളും പച്ചമരങ്ങളും മുഴുവന്‍ അവര്‍ കണ്ടു. അവി 
ടെയെല്ലാം അവര്‍ തങ്ങളുടെ സ്വന്തം ബലികള്‍ 
വിഗ്രഹങ്ങള്‍ക്ക്‌ അര്‍പ്പിക്കുകയും അതെന്നെ 
കോപിഷ്ഠനാക്കുകയും ചെയ്തു. അവിടങ്ങ 
ളില്‍ അവര്‍ “പരിമളധൂപ്‌” വും പാനീയബലി 
കളും അര്‍പ്പിച്ചു. 2ആ ഉന്നതസ്ഥലങ്ങളിലേക്കു 
ചെല്ലുന്നതെന്തിനെന്ന്‌ യിസ്രായേലുകാരോടു 
ഞാന്‍ ചോദിച്ചു. പക്ഷേ “ബാമാഹ്‌” എന്നു 
വിളിക്കുന്ന ആ ഉന്നതസ്ഥലങ്ങള്‍ ഇന്നും അവി 


Ss 93 


ടെത്തന്നെയുണ്ട. 


















































അതുകൊണ്ട്‌ ... കൊടുത്തു അഥവാ വിഗ്രഹങ്ങളെ 
ആരാധിക്കുന്ന രാഷ്ട്രങ്ങളുടെ നിയമങ്ങളും കല്പന 
കളും കൊടുത്തു. 





യെഹെസ്‌കേല്‍ 20:20-39 


ദൈവം പറഞ്ഞു, “ആ സകല ചീത്തത്ത 
രങ്ങളും യിസ്രായേലൂകാര്‍ ചെയ്തു. അതു 
കൊണ്ട്‌ യിസ്രായേല്‍കുലത്തോടു ഇങ്ങനെ പറ 
യുക. “എന്‍റെ യജമാനനായ യഹോവ ഈ 
കാര്യങ്ങള്‍ പറയുന്നു, നിങ്ങളുടെ പൂര്‍വ്വികര്‍ 
ചെയ്ത കാര്യങ്ങള്‍ ആവര്‍ത്തിച്ച്‌ നിങ്ങളും 
സ്വയം അഴുക്കായിരിക്കുന്നു. നിങ്ങള്‍ ഒരു 
വേശ്യയെപ്പോലെ പെരുമാറിക്കളഞ്ഞു. നിങ്ങ 
ളുടെ പൂര്‍വ്വികര്‍ ആരാധിച്ച ഭയങ്കര വിഗ്രഹങ്ങ 
ളുടെ കൂടെ നിങ്ങള്‍ എന്നെ വിട്ടിരിക്കുന്നു. 
31നിങ്ങള്‍ കൊടുക്കുന്ന വഴിപാടുകള്‍ പഴയവ 
തന്നെ. വ്യാജദൈവങ്ങള്‍ക്കു വഴിപാടായി 
നിങ്ങള്‍ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ തീയിലിടു 
ന്നു. ഇപ്പോഴും ആ മലിനവിഗ്രഹങ്ങള്‍ കൊണ്ട്‌ 
നിങ്ങള്‍ നിങ്ങളെത്തന്നെ അഴുക്കാക്കുന്നു! 
എന്‍െറ അടുത്തുവന്ന്‌ എന്‍റെ അരുളപ്പാടു 
കേള്‍ക്കാന്‍ നിങ്ങളെ ഞാന്‍ അനുവദിക്കണ 
മെന്ന്‌ നിങ്ങള്‍ സത്യമായും ആലോചിക്കുന്നു 
ണ്ടോ? യജമാനനും യഹോവയും ഞാനാകുന്നു. 
എന്‍െറ ജീവന്‍വച്ച്‌ ഞാന്‍ വാഗ്ദാനം ചെയ്യു 
ന്നു, നിങ്ങളുടെ ചോദ്യങ്ങള്‍ക്കു മറുപടിയും 
നിങ്ങള്‍ക്ക്‌ അരുളപ്പാടും ഞാന്‍ തരില്ല! 32മറ്റു 
രാഷ്ട്രങ്ങളെപ്പോലെ നിങ്ങള്‍ക്കും ആകണ 
മെന്നു നിങ്ങള്‍ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്‌ 
ഒരിക്കലും നടക്കില്ല. മറ്റു രാഷ്ട്രങ്ങളിലുള്ളവ 
രെപ്പോലെ നിങ്ങളും ജീവിച്ചുകൊള്ളുക. മരക്ക 
ഷണങ്ങളെയും കല്ലിനെയും നിങ്ങള്‍ സേവി 
ചുകൊണ്ടിരിക്കുക!” 








എന്റെറ യജമാനനായ യഹോവ പറയൂ 
ന്നു, “എന്‍െറ ജീവന്‍വച്ചു ഞാന്‍ വാഗ്ദാനം 
ചെയ്യുന്നു, ഒരു രാജാവിനെപ്പോലെ ഞാന്‍ 
നിങ്ങളെ ഭരിക്കും. പക്ഷേ എന്‍െറ ഉനക്കുള്ള 
കൈ ഉയര്‍ത്തി ഞാന്‍ നിങ്ങളെ ശിക്ഷിക്കും. 
നിങ്ങള്‍ക്കെതിരെ ഞാന്‍ എന്‍റെ കോപം 
കാണിക്കും! 34ഞാ൯ നിങ്ങളെ അന്യരാഷ്ട്രങ്ങ 
ളില്‍നിന്നും മാറ്റും. അവരുടെഇടയില്‍ ചിതറി 
ക്കിടക്കുന്ന നിങ്ങളെ ഞാന്‍ ശേഖരിച്ച്‌ മടക്കി 
ക്കൊണ്ടുവരും. എനെറെ ശക്തിയില്‍, എന്‍െറ 
കോപം പ്രകടിപ്പിച്ചായിരിക്കും ഞാനതു 
ചെയ്യുക! 35ഞാന്‍ നിങ്ങളെ മുമ്പുചെയ്ത 
തുപോലെ ആശള്‍പ്പാര്‍പ്പില്ലാത്ത ഒരു മരുഭൂമിയി 
ലേക്കു നയിക്കും. പക്ഷേ അത്‌ അനയരാഷ്ട്ര 
ങ്ങള്‍ പാര്‍ക്കുന്ന ഒരിടമായിരിക്കും. നാം മുഖ 
ത്തോടുമുഖം നോക്കിനില്‍ക്കെ ഞാന്‍ നിങ്ങളെ 
വിധിക്കും. 3നിങ്ങളുടെ പൂര്‍വ്വികരെ ഈജി 
പ്തിനടുത്തുള്ള മരുഭൂമിയില്‍വച്ച്‌ ഞാന്‍ എങ്ങ 
നെ വിധിച്ചുവോ അതേപോലെ നിങ്ങളെയും 
ഞാന്‍ വിധിക്കും.” എന്റെ യജമാനനായ 
യഹോവ ഈ കാര്യങ്ങള്‍ പറഞ്ഞു. 

37“ഞാന്‍ നിങ്ങളെ കുറ്റവാളികളെന്നു വിധി 
ക്കുകയും കരാറിന്‍െറ ബാധ്യതയ്ക്കു നിങ്ങളെ 
ഏലിക്കുകയും ചെയ്യും. 3എനിക്കെതിരെ തിരി 
യുകയും എന്നോടു പാപം ചെയ്യുകയും 
ചെയ്ത സകലരെയും ഞാന്‍ അവരുടെ ജന്മദേ 
ശത്തുനിന്ന്‌ വേര്‍പെടുത്തുകയും നീക്കം ചെയ്യു 
കയും ചെയ്യും. പിന്നെ ഒരിക്കലും അവര്‍ 
യിസ്രായേല്‍ ദേശത്തു വരികയില്ല. അപ്പോള്‍ 
ഞാനാണ്‌ യഹോവ എന്ന്‌ നിങ്ങളറിയും.” 

3യിസ്രായേല്‍കുലമേ, എന്‍റെ യജമാന 
നായ യഹോവ ഇപ്പോള്‍ ഇങ്ങനെ അരുളിച്ചെ 
യുന്നു. “തന്‍െറ വ്യാജവിഗ്രഹങ്ങളെ ആര്‍ക്കെ 
ങ്കിലും ആരാധിക്കണമെന്നുണ്ടെങ്കില്‍ അവന്‍ 
പോയി ആരാധിക്കട്ടെ. പക്ഷേ പിന്നെ നിങ്ങ 

















യെഹെസ്‌കേല്‍ 20:40-21:12 


ള്‍ക്ക്‌ എനെറെ അരുളപ്പാട്‌ കിട്ടുമെന്നു കരുതണ്ട! 
എന്‍െറ നാമം ഇനിയും നിങ്ങള്‍ ദുഷിപ്പിക്ക 
യില്ല! നിങ്ങളുടെ വ്യാജവിഗ്രഹങ്ങള്‍ക്ക്‌ 
നിങ്ങള്‍ വഴിപാടുകള്‍ കൊടുത്തുകൊണ്ടിരി 
ക്കുന്ന കാലത്തോളം ഏതായാലുമില്ല.” 

4എന്‍െറ യജമാനനായ യഹോവ പറയുന്നു, 
“എന്നെ സേവിക്കുന്നതിനായി ജനം യിസ്ധരായേ 
ലിലെ ഉന്നതപര്‍വ്വതംകൂടി ആയ എന്‍െറ 
വിശുദ്ധപര്‍വ്വതത്തില്‍ വരണം! യിസ്രധരായേ 
ലിലെ ഉന്നതപര്‍വൃതനിരയില്‍ അവരെന്നെ 
ശുശ്രൂഷിക്കണം. യിസ്രായേല്‍ജനം മുഴുവന്‍ 
അവിടെ അവരുടെ സ്വന്തം മണ്ണില്‍, അവരുടെ 
ദേശത്തു തന്നെ-എന്നെ ശുശ്രൂഷിക്കണം. അവി 
ടെവച്ച്‌ ഞാനവരെ സ്വീകരിക്കുകയും അവ 
രോടു പ്രതികരിക്കുകയും ചെയ്യും. എനിക്ക്‌ 
വഴിപാടുകളുമായി എന്തായാലും നിങ്ങള്‍ 
അവിടെ വരണം. നിങ്ങളുടെ വിളവിന്‍െറ 
ആദ്യഭാഗവും വിശിഷ്ടകാഴ്ചകളും സകല 
വിശുദ്ധവഴിപാടുകളും അവിടെ, ആ സ്ഥലത്തു 
കൊണ്ടുവരണം. 41അപ്പ്പോള്‍ നിങ്ങളുടെ ബലി 
കളുടെ സുഗന്ധത്തെച്ചൊല്ലി ഞാന്‍ സന്തുഷ്ട 
നായിരിക്കും. ഞാന്‍ നിങ്ങളെ മടക്കിക്കൊണ്ടുവ 
രുമ്പോള്‍ അതു നടക്കും. ഞാന്‍ പല രാഷ്ട്രങ്ങ 
ളുടെ ഇടയില്‍ നിങ്ങളെ ചിതറിച്ചു. പക്ഷേ 
ഞാന്‍ നിങ്ങളെ നിങ്ങള്‍ ചിതറിക്കിടക്കുന്ന 
രാഷ്ട്രങ്ങള്‍ക്കിടയില്‍നിന്ന്‌ പെറുക്കിക്കൂട്ടി 
എന്‍െറ വിശിഷ്ടജനമാക്കും. ആ സകലരാഷ്ട്ര 
ങ്ങളും അതുകാണും. 4അപ്പോള്‍ ഞാനാണ്‌ 
യഹോവ എന്ന്‌ നിങ്ങളറിയും നിങ്ങളുടെ 
പൂര്‍വ്വികര്‍ക്കു കൊടുക്കുമെന്നു ഞാന്‍ സത്യം 
ചെയ്ത ദേശത്തേക്ക്‌- യിസ്രായേല്‍ദേശത്തേക്കു 
തന്നെ-നിങ്ങളെ മടക്കിക്കൊണ്ടുവരുമ്പോള്‍ 
നിങ്ങള്‍ അതറിയും. 43നിങ്ങളെ അഴുക്കാക്കിയ 
നിങ്ങളുടെ സകല ചീത്തപ്രവൃത്തികളെയും 
പറ്റി ആ ദേശത്തുവച്ച്‌ നിങ്ങള്‍ ഓര്‍ക്കയും 
ലജ്ജിക്കയും ചെയ്യും. 3യിസ്രായേല്‍കൂടുംബ 
മേ, നിങ്ങള്‍ ഒട്ടനവധി ചീത്തപ്രവൃത്തികള്‍ 
ചെയ്തിട്ടുണ്ട്‌. അവയുടെ പേരില്‍ നിങ്ങള്‍ 
നശിപ്പിക്കപ്പെടേണ്ടതുമാണ്‌. പക്ഷേ എന്‍െറ 
സല്‍പേരു സംരക്ഷിക്കുന്നതിനു വേണ്ടി 
നിങ്ങള്‍ ശരിക്കും അര്‍ഹിക്കുന്ന ശിക്ഷ ഞാന്‍ 
തരികയില്ല. അപ്പോള്‍ നിങ്ങളറിയും ഞാനാണ്‌ 
യഹോവ എന്ന്‌.” എന്‍റെ യജമാനനായ 
യഹോവ ഈ കാര്യങ്ങള്‍ പറഞ്ഞു. 

es ee യഹോവയുടെ അരുളപ്പാട്‌ എനി 
ക്കുണ്ടായി. അവന്‍ പറഞ്ഞു, 46“മനുഷ്യപുത്രാ, 
യെഹൂദയുടെ തെക്കേഭാഗമായ നെഗെവിനു 
നേരെനോക്കി നെഗെവ്‌ വനത്തോടു പ്രസംഗി 
ക്കുക. 4നെഗെവ്‌ വനത്തോടു പറയുക, 
“യഹോവയുടെ അരുളപ്പാട്‌ ശ്രദ്ധിച്ചു കേള്‍ 
ക്കുക. എന്‍െറ യജമാനനായ യഹോവ ഈ 
കാര്യങ്ങള്‍ പറഞ്ഞു, നോക്കിക്കോളൂ, നിങ്ങ 
ളുടെ വനത്തിന്‌ തീ കൊളുത്താന്‍ ഞാന്‍ ഒരു 
ങ്ങിക്കഴിഞ്ഞു. ആ തീ ഓരോ പച്ചമരത്തെയും 
ഓരോ ഉണക്കമരത്തെയും ചുട്ടു ചാമ്പലാക്കും. 
ആ തീ അണയുകയില്ല. അത്‌ തെക്കുതൊട്ട്‌ 
വടക്കുവരെ മുഴുവന്‍ ദേശവും ചുട്ടുമുടിക്കും. 
4അപ്പോള്‍ യഹോവ തന്നെയായ ഞാനാണ്‌ 
തീ കൊളുത്തിയതെന്ന്‌ സകല ജനവും കാണും. 
ആ തീ അണയുകയില്ല!” 

44അപ്പോള്‍ യെഹെസ്‌കേല്‍ എന്ന ഞാന്‍ 
പറഞ്ഞു, “അയ്യോ, എന്‍റെ യജമാനനായ 
യഹോവേ! ഞാനിതെല്ലാം പറഞ്ഞാല്‍, ഞാന്‍ 
വെറും കഥകളാണു പറയുന്നതെന്ന്‌ ജനം പറ 



































808 


യും. അതു നേരായും സംഭവിക്കുമെന്ന്‌ അവര്‍ 
ഒരിക്കലും വിചാരിക്കില്ല!” 
2 Le അതുകൊണ്ട്‌ യഹോവയുടെ അരുളപ്പാട്‌ 
വീണ്ടും എനിക്കുണ്ടായി. അവന്‍ പറ 

ഞ്ഞു, “മനുഷ്യപുത്രാ, യെരൂശലേമിനുനേരെ 
നോക്കി അവരുടെ വിശുദ്ധസ്ഥലങ്ങള്‍ക്കെ 
തിരെ നീ പ്രസംഗിക്കുക. എനിക്കുവേണ്ടി 
യിന്രായേല്‍ദേശത്തിനെതിരെ നീ പ്രസംഗി 
ക്കുക. 3യിസ്രായേല്‍ദേശത്തോടു പറയുക, 
“യഹോവ ഈ കാര്യങ്ങള്‍ പറഞ്ഞു, “ഞാന്‍ 
നിനക്കെതിരാണ്‌! എനെറെ വാള്‍ ഞാന്‍ ഉറയില്‍ 
നിന്ന്‌ ഉതരും,-നല്ല മനുഷ്യരെയും ചീത്തമനുഷ്യ 
രെയും ഞാന്‍ നിന്നില്‍നിന്നു വേര്‍പെടുത്തും! 
നല്ല മനുഷ്യരെയും ചീത്തമനുഷ്യരെയും 
ഞാന്‍ നിന്നില്‍നിന്ന്‌ അറുത്തുമാറ്റും! തെക്കു 
മുതല്‍ വടക്കുവരെ സകലമനഷ്യര്‍ക്കുമെതിരെ 
ഞാന്‍ ഉനരിയ വാള്‍ പ്രയോഗിക്കും. അപ്പോള്‍ 
സകലരുമറിയും ഞാനാണ്‌ യഹോവ എന്ന്‌. 
ഞാന്‍ എന്‍െറ വാള്‍ ഉറയില്‍നിന്ന്‌ ഉനരിയിട്ടു 
ണ്ടെന്നും സകലരുമറിയും. അതു കഴിയുംവരെ 
എന്റെറ വാള്‍ ഉറയിലേക്കു തിരിച്ചു പോക 
യില്ല.” 

ദൈവം എന്നോടു പറഞ്ഞു, “മനുഷ്യപുത്രാ, 
ഹൃദയം തകര്‍ന്ന ഒരു ദൂ: ഖിതനെപ്പോലെ നീ 
ജനത്തിനന്‍െറ മുമ്പാകെചെന്ന്‌ ഏങ്ങലടിക്കുക. 
അപ്പോള്‍ “നീ ഏങ്ങലടിക്കുതെന്ത്‌?” എന്ന്‌ 
ജനം നിന്നോടു ചോദിക്കും. അതിന്‌ നീ ഇങ്ങ 
നെ പറയണം, “വരാന്‍ പോകുന്ന ദുഃഖവാര്‍ത്ത 
കാരണം തന്നെ. അതു വരുമ്പോള്‍ ഭയംകൊണ്ട്‌ 
സകലഹൃദയങ്ങളും ഉരുകിപ്പോകും. സകല 
കൈകളും കുഴഞ്ഞുപോകും. സകലആത്മാവും 
കലങ്ങിപ്പോകും. സകലകാല്‍മുട്ടുകളും വെള്ളം 
പോലെ ആയിപ്പോകും.” നോക്കിക്കോളൂ, ആ 
ചീത്തവാര്‍ത്ത വരുന്നുണ്ട്‌. ഇപ്പറഞ്ഞത്‌ സംഭ 
വിക്കും!” എന്‍റെ യജമാനനായ യഹോവ ഈ 
കാര്യങ്ങള്‍ പറഞ്ഞു. 





വാള്‍ ഒരുങ്ങിക്കഴിഞ്ഞു 

യേഹോവയുടെ അരുളപ്പാട്‌ എനിക്കുണ്ടായി. 
അവന്‍ പറഞ്ഞു, “മനുഷ്യപുത്രാ, എനിക്കു 
വേണ്ടി ജനത്തോടു സംസാരിക്കുക. ഈ കാര്യ 
ങ്ങള്‍ പറയുക. “എന്‍റെ യജമാനനായ 
യഹോവ ഈ കാര്യങ്ങള്‍ പറയുന്നുഃ 

“നോക്കുക, ഒരു വാള്‍, ഒരു മൂര്‍ച്ചയുള്ള വാള്‍. 
ആ വാള്‍ മിനുക്കിയുമിരിക്കുന്നു. 

10വാള്‍ മൂര്‍ച്ച കൂട്ടിയത്‌ കൊല്ലാന്‍ വേണ്ടി 
ത്തന്നെ. അത്‌ മിനുക്കിയത്‌ ഇടിവാള്‍പോലെ 
തിളങ്ങാന്‍ വേണ്ടിത്തന്നെ. എന്‍െറ മകനേ, 
നിന്നെ ശിക്ഷിക്കുവാന്‍ വേണ്ടി ഞാന്‍ ഉപ 
യോഗിച്ച വടിയില്‍നിന്ന്‌ നീ ഓടിക്കളഞ്ഞു. 
ആ മരത്തിന്‍െറ വടി കൊണ്ടുള്ള ശിക്ഷ നീ 
നിരന്സിച്ചു. 

1അതുകൊണ്ട്‌ വാള്‍ മിനുക്കിയിരിക്കയാണ്‌. 
ഇനി അതുപയോഗിക്കാം. വാള്‍ അണയ്ക്കുക 
യും മിനുക്കുകയും ചെയ്തിരുന്നു. ഇപ്പോള്‍ 
മൂര്‍ച്ചയുള്ളതു കൊണ്ട്‌ അത്‌ കൊല്ലുന്നവന്‍െറ 
കയ്യില്‍ വച്ചു കൊടുക്കാം. 

12“മനുഷ്യപുത്രാു, അലറുകയും നിലവിളി 
ക്കയും ചെയ്യുക!! എന്തുകൊണ്ടെന്നാല്‍ ആ 
വാള്‍ എന്‍െറ ജനത്തിനും യിസ്രായേലിലെ 
സകല ഭരണാധികാരികള്‍ക്കുമെതിരെ പ്രയോ 
ഗിക്കപ്പെടും! ഭയപ്പെട്ട ആ ഭരണാധികാരികള്‍ 
വാള്‍ വരുന്ന നേരം എന്‍െറ ജനത്തിന്‍െറ 
കൂടെ ഉണ്ടാവും! അതിനാല്‍ നിന്‍െറ ദു:ഖം 








809 


കാണിപ്പാനായി വലിയ ശബ്ദമുണ്ടാക്കിക്കൊ 
ണ്ട തുടയില്‍ അടിക്കുക! 13എന്തുകൊണ്ടെന്നാല്‍ 
അതൊരു വെറും പരീക്ഷ മാത്രമല്ല! മരത്തിന്‍െറ 
വടികൊണ്ടുള്ള ശിക്ഷ നീ നിരസിച്ചു. പിന്നെ 
വേറെ എന്തുകൊണ്ടു വേണം നിന്നെ ശിക്ഷി 
ക്കാ൯? ശരി, വാള്‍ തന്നെ.” എന്‍െറ യജമാന 
നായ യഹോവയാണിതു പറഞ്ഞത്‌. 

14ദൈവം പറഞ്ഞു, “മനുഷ്യപുത്രാ, നീ കൈ 
കൊട്ടി എനിക്കുവേണ്ടി ജനത്തോടു സംസാരി 
ക്കുക, 

“വാള്‍ രണ്ടുവട്ടം താഴോട്ടു വരട്ടെ, അതെ, 
മൂന്നുവട്ടം! ഈ വാള്‍ ജനത്തെ കൊല്ലാനായി 
ട്ടുള്ളതാണ്‌. മഹാസംഹാരത്തിനുള്ള വാള്‍ ഇതു 
തന്നെ! ഈ വാള്‍ അവരില്‍ കൂത്തിയിറങ്ങും. 

15ഭയംകൊണ്ട്‌ അവരുടെ ഹൃദയങ്ങള്‍ ഉരുകും. 
ധാരാളം പേര്‍ വീഴുകയും ചെയ്യും. നഗരവാ 
തിലൂകളില്‍വച്ച്‌ അനേകംപേരെ വാള്‍ 
കൊല്ലും. അതെ, ഇടിവാള്‍പോലെ അതു വെട്ടി 
ത്തിളങ്ങും. അതു തിളക്കിയത്‌ ജനത്തെ 
കൊല്ലാന്‍ വേണ്ടിത്തന്നെ! 

1വോളേ, മൂര്‍ച്ചയോടെ ഇരിക്കുക! വലത്തോ 
ട്ടും മുമ്പോട്ടും ഇടത്തോട്ടും വെട്ടുക. നിന്‍െറ 
വാള്‍ത്തല ചെല്പണമെന്നു നിര്‍ദ്ദേശിക്കപ്പെട്ടിട 
ത്തെല്ലാം ചെല്ലുക! 
17“അപ്പോള്‍ ഞാനും എന്‍െറ കൈകൊട്ടും. 
എന്‍െറ കോപം ഞാന്‍ അടക്കുകയും ചെയ്യും. 
യഹോവയായ ഞാന്‍, ഇതാ പറഞ്ഞിരിക്കു 
ന്നു!” 














യെരൂശലേമിലേക്കുള്ള വഴി 
തെരഞ്ഞെടുക്കല്‍ 

1“യഹോവയുടെ അരുളപ്പാട്‌ എനിക്കു 
ണ്ടായി. അവന്‍ പറഞ്ഞു, 19*മനുഷ്യപുത്രാ, 
ബാബിലോണില്‍നിന്നുള്ള രണ്ടു പാതകള്‍ നീ 
വരയ്ക്കുക. അതു ബാബിലോണ്‍രാജാവിനന്‍െറെ 
വാളിനു വരാനുള്ള വഴികാട്ടണം. രണ്ടു വഴിക 
ളും ഒരേസ്ഥലത്തുനിന്ന്‌, ബാബിലോണില്‍ 
നിന്ന്‌ തുടങ്ങണം. പിന്നെ, ഏതു നഗരത്തിലേ 
ക്കാണ്‌ ആ പാതയെന്നു കാട്ടാന്‍ ഓരോന്നി 
നന്‍െറയും തലയ്ക്കല്‍ ഒരടയാളം വരയ്ക്കുക. 
20വാള്‍ ഏതുവഴി വരുമെന്നു കാണിക്കാന്‍ ആ 
അടയാളം ഉപയോഗിക്കുക. ഒരു പാത അമ്മോ 
നൃരുടെ നഗരമായ രബ്ുയിലേക്കും മറ്റേ പാത 
യെഹൂദയിലെ സുരക്ഷിതനഗരമായ യെരൂശ 
ലേമിലേക്കും നയിക്കും! 22ആ പ്രദേശത്തെ ആക്ര 
മിക്കാനുള്ള വഴി ആലോചിക്കയാണ്‌ ബാബി 
ലോനന്‍രാജാവ്‌ എന്ന്‌ അതു കാണിക്കുന്നു. വഴി 
രണ്ടായി പിരിയുന്നിടത്ത്‌ അവന്‍ വന്നിരി 
ക്കുന്നു. ഭാവി അറിയാ൯വേണ്ടി അവന്‍ ലക്ഷ 
ണങ്ങള്‍ നോക്കിയിരിക്കുന്നു. അവന്‍ കുറെ 
അമ്പുകള്‍ കുലയ്ക്കുകയും കുലദേവന്മാരോടു 
ചോദിക്കുകയും അവന്‍ കൊന്ന ഒരു മൃഗത്തി 
നെറ കരളില്‍ നോക്കുകയും ചെയ്തിരിക്കുന്നു. 

22“തന്‍െറെ വലത്തുവശത്തുള്ള പാതയിലൂടെ 
പോകണമെന്ന്‌ ലക്ഷണങ്ങള്‍ ബാബിലോണ്‍ 
രാജാവിനോടു പറയുന്നു. അത്‌ യെരൂശലേമി 
ലേക്കുള്ള പാതയത്രെ! മരം കൊണ്ടുള്ള ഇടിയെ 
ന്രങ്ങള്‍ കൊണ്ടുവരാന്‍ അവന്‍ ഒരുക്കം കൂട്ടു 
ന്നു. അവന്‍ കല്പനകള്‍ കൊടുക്കുകയും അവ 
ന്‍െറ സൈന്യം കൊല തുടങ്ങുകയും ചെയ്യും. 
അവര്‍ പോര്‍വിളിമുഴക്കും. പിന്നെ അവര്‍ 
നഗരത്തിനുചുറ്റും ചേറുകൊണ്ട്‌ ഒരു മതില്‍ 
കെട്ടുകയും മതിലുകള്‍ വരേയ്ക്കും ചേറുകൊ 
ണ്ട്‌ ഒരു നിരത്തുണ്ടാക്കുകയും നഗരം ആക്രമി 























യെഹെസ്‌കേല്‍ 21:13-32 


ക്കുന്നതിനുവേണ്ടി തടിഗോപുരങ്ങളുണ്ടാക്കുക 
യും ചെയ്യും. 2ആ ക്ഷുദ്രലക്ഷണങ്ങളൊന്നും 
യിസ്രായേലുകാരെ ബാധിച്ചില്ല. വ്യാജപ്രവാ 
ചകര്‍ തങ്ങള്‍ക്കു നല്‍കിയ വാഗ്ദാനങ്ങളും 
തങ്ങളെടുത്ത പ്രതിജ്ഞകളും സംഭവിക്കുമെന്ന്‌ 
അവര്‍ക്കു ബോദ്ധ്യമായിരുന്നു. പക്ഷേ യഹോ 
വ അവരുടെ പാപത്തെ ഓര്‍ക്കും! അപ്പോള്‍ 
യിസ്രായേലുകാര്‍ പിടിക്കപ്പെടും.” 

24എനന്‍െറ യജമാനനായ യഹോവ ഇതു പറ 
യുന്നു, “നിങ്ങള്‍ നിരവധി ചീത്തത്തങ്ങള്‍ ചെ 
യ്തിരിക്കുന്നു. നിങ്ങളുടെ പാപങ്ങള്‍ സ്പഷ്ട 
മാണ്‌. നിങ്ങള്‍ അപരാധികളാണ്‌ എന്നോര്‍ 
ക്കാന്‍ എന്നെ നിങ്ങള്‍ നിര്‍ബ്ബന്ധിച്ചു. അതു 
കൊണ്ട്‌ ശത്രു അവന്‍െറ കയ്യാല്‍ നിങ്ങളെ 
പിടിക്കും. നിങ്ങള്‍ പിടിച്ചുകൊണ്ടുപോകപ്പെ 
ടും. ഭ്യിസ്രായേലിനന്‍െറ ദുഷ്ടനായ തലവാ, 
നീ കൊല്ലപ്പെടും. നിന്‍െറ ദണ്ഡനത്തിനുള്ള 
സമയം എത്തിക്കഴിഞ്ഞു! അന്ത്യം എത്തിക്കഴി 
ഞ്ഞു!” 

26എനന്‍െറ യജമാനനായ യഹോവ ഈ കാര്യ 
ങ്ങള്‍ പറയുന്നു, “തലപ്പാവും കിരീടവും എടു 
ത്തുമാറ്റുക! തകിടംമറിക്കുള്ള സമയമായി. പ്രമാ 
ണിമാരെ ഞാന്‍ താഴെ ഇറക്കും. ഇപ്പോള്‍ പ്രമാ 
ണിമാരല്ലാത്തവര്‍ പ്രമാണിമാരാവും. 27ആ നഗ 
രത്തെ ഞാന്‍ നിശ്ശേഷം നശിപ്പിക്കും! പക്ഷേ 
അനുയോജ്യനായവന്‍ പൂതിയ രാജാവാകും 
വരെ അതു സംഭവിക്കയില്ല. അതിനുശേഷം 
അവനെ ഈ നഗരം പിടിക്കാന്‍ ഞാ൯ അനുവ 
ദിക്കും.” 























അമ്മോനിനെതിരെയുള്ള പ്രവചനം 
28ദെവം പറഞ്ഞു, “മനുഷ്യപുത്രാ, എനിക്കു 
വേണ്ടി ജനത്തോട്‌ ഈ കാര്യങ്ങള്‍ പ്രസംഗി 
ക്കുക. “എന്‍െറ യജമാനനായ യഹോവ അമ്മോ 
നൃരെക്കുറിച്ചും അവരുടെ നിന്ദയെക്കുറിച്ചും 
ഈ കാര്യങ്ങള്‍ പറയുന്നു, 

“നോക്കുക, ഒരു വാള്‍! ആ വാള്‍ അതിന്‍െറ 
ഉറയ്ക്കു പുറത്താണ്‌. ആ വാള്‍ മിനുക്കിയിരി 
ക്കുന്നു! അത്‌ കൊലയ്ക്കൊരുങ്ങിക്കഴിഞ്ഞു. 
അത്‌ ഇടിവാള്‍ പോലെ വെട്ടിത്തിളങ്ങാന്‍ 
വേണ്ടി മിനുക്കിയതായിരുന്നു! 

29നിങ്ങളുടെ ദര്‍ശനങ്ങളെല്ലാം വെറുതെയാ 
ണ്‌. നിങ്ങളുടെ ജാലവിദ്യ നിങ്ങളെ സഹായി 
ക്കില്ല. അത്‌ ഒരുകൂട്ടം നുണകള്‍ മാത്രമാണ്‌. 
വാള്‍ ഇപ്പോള്‍ ദുഷ്ടന്മാരുടെ കഴുത്തുകളില്‍ 
തൊട്ടു നില്‍പ്പുണ്ട്‌. ഉടന്‍ അവര്‍ വെറും ജഡം 
ങ്ങളായിത്തീരും. അവരുടെ സമയം എത്തിക്കഴി 
ഞ്ഞു. അവരുടെ ദുഷ്ടത ഒടുങ്ങാനുളള സമയം 
എത്തിക്കഴിഞ്ഞു. 


ബാബിലോണിനെതിരെയുള്ള 
പ്രവചനം 

30““വാള്‍ അതിന്‍െറ ഉറയിലേക്കു തിരിച്ചി 
ടുക. ബാബിലോണേ, നിന്നെ സൃഷ്ടിച്ചസ്ഥല 
ത്തും നീ ജനിച്ച ദേശത്തുംവച്ച്‌ നിന്നെ ഞാന്‍ 
ന്യായം വിധിക്കും. എന്‍െറ കോപം നിന്‍െറ 
മേല്‍ ഞാന്‍ ചൊരിയും. എന്‍റ കോപം ഒരു 
ചൂടുകാറ്റെന്നപോലെ നിന്നെ പൊള്ളിക്കും. 
കൊലയില്‍ മിടുക്കരായ ക്രൂരന്മാര്‍ക്കു നിന്നെ 
ഞാന്‍ ഏലിക്കും. 32തീക്ക്‌ വിറകെന്നപോലെ 
ആയിപ്പോകും നീ. നിന്‍െറ രക്തം ഭൂമിയുടെ 
അത്യാഴത്തിലേക്കു ഒഴുകും- പിന്നെ ഒരിക്കലും 
ജനം നിന്നെ ഓര്‍ക്കയില്ല. യഹോവയായ ഞാന്‍ 
അരുളിച്ചെയ്തിരിക്കുന്നു!”” 


യെഹെസ്‌കേല്‍ 22:1-25 


യെഹെസ്‌കേല്‍ യെരൂശലേമി 
നെതിരെ പ്രസംഗിക്കുന്നു 

യഹോവയുടെ അരുളപ്പാട്‌ എനിക്കു 
ണ്ടായി. അവന്‍ പറഞ്ഞു, 2“മനുഷ്യ 
പുത്രാ, കൊലയാളികളുടെ നഗരത്തിന്‍െറ 
ന്യായവിധി നിനക്കു നടത്താമോ? അവള്‍ 
ചെയ്തുകൂട്ടിയ സകല അതിക്രമങ്ങളെയും 
പറ്റി അവളോടു നിനക്കു പറയാമോ? 3നീ 
പറയണം, “എന്‍െറ യജമാനനായ യഹോവ 
ഇങ്ങനെ പറയുന്നു, നഗരം മുഴുവനും കൊല 
യാളികളാണ്‌. ആയതിനാല്‍ അവളുടെ ശിക്ഷ 
യ്ക്കുള്ള സമയം വരും! അവള്‍ അവള്‍ക്കുവേ 
ണ്ടി ആ വൃത്തികെട്ട വിഗ്രഹങ്ങളുണ്ടാക്കി. ആ 
വിഗ്രഹങ്ങള്‍ അവളെ അശുദ്ധയുമാക്കി! 

4“യെരുശലേംകാരേ, നിങ്ങള്‍ അനേകരുടെ 
രക്തം ചൊരിയുകയും അങ്ങനെ അപരാധിക 
ളായിത്തീരുകയും ചെയ്തിരിക്കുന്നു. നിങ്ങള്‍ 
വൃത്തികെട്ട വിഗ്രഹങ്ങളുണ്ടാക്കുകയും അശുദ്ധ 
രാകുകയും ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ 
ശിക്ഷയ്ക്കു സമയമായി. നിങ്ങളുടെ അന്ത്യം 
എത്തിക്കഴിഞ്ഞു. അതിനാല്‍ അന്യരാഷ്ട്രങ്ങള്‍ 
നിങ്ങളെ പുച്ഛിക്കാനും പരിഹസിക്കാനും 
ഞാന്‍ ഇടയാക്കിയിരിക്കുന്നു. അവര്‍ നിങ്ങളെ 
നിന്ദിക്കുകയും അവജ്ഞയോടെ കാണുകയും 
ചെയ്യും. അടുത്തും അകലെയുമുള്ളവര്‍ നിങ്ങ 
ളെ പരിഹസിക്കും. നിങ്ങളുടെ മാനം നിങ്ങള്‍ 
കെടുത്തിയിരിക്കുന്നു. ഉച്ചത്തിലുള്ള ചിരികള്‍ 
നിങ്ങള്‍ക്കു കേള്‍ക്കാം 


2 











“നോക്കുക! യിസ്രായേലിലെ നേതാക്കളെ 
ല്ലാം അന്യരെ കൊല്ലുന്നതിനുവേണ്ടി അവന 
വനെ ബലവാനാക്കുകയാണ്‌. 7യെരൂുശലേമിലു 
ളവര്‍ സ്വന്തം അപ്പനമ്മമാരെ ആദരിക്കുന്നില്ല. 
അവര്‍ നഗരത്തിലുള്ള മറുനാട്ടുകാരെ ഉപദ്ര 
വിക്കുകയും അനാഥരെയും വിധവകളെയും 
ചതിക്കുകയും ചെയ്യുന്നു. “എന്റെറ വിശുദ്ധവ 
സ്തുക്കളെ നിങ്ങള്‍ വെറുക്കുകയും എന്‍െറ 
ശബ്ബത്തുകളെ നിങ്ങള്‍ നിസ്സ്റാരമാക്കിക്കളയുക 
യും ചെയ്യുന്നു. യെരുശലേമിലുള്ളവര്‍ അന്യ 
രെപ്പ്റ്റി പൊളി പറയുന്നു. അങ്ങനെ ചെയ്യു 
ന്നത്‌ ആ നിരപരാധികളെ കൊല്ലുന്നതിനു 
വേണ്ടിയത്രെ. വിഗ്രഹങ്ങളെ ആരാധിക്കാനായി 
ജനം മലകളില്‍ പോവുകയും ആ വിഗ്രഹ 
ങ്ങള്‍ക്കര്‍പ്പിക്കപ്പെട്ട ഭക്ഷണം കഴിക്കുകയും 
ചെയ്യുന്നു. 

“യെരുശലേമില്‍ അവര്‍ നിന്ദ്യമായ ലൈംഗി 
കപാപങ്ങള്‍ ചെയ്യുന്നു. യെരൂശലേമില്‍ 
അവര്‍ സ്വന്തം അച്ഛന്‍െറ ഭാര്യയോടു രതിയി 
ലേര്‍പ്പെട്ട പാപം ചെയ്യുന്നു. യെരൂശലേമില്‍ 
പുരുഷന്മാര്‍ സ്ത്രീകളെ ആര്‍ത്തവസമയത്തു 
പോലും ബലാത്സംഗം ചെയ്യുന്നു. ॥ഒരുത്തന്‍ 
തന്‍െറ സ്വന്തം അയല്‍ക്കാരന്‍റെ ഭാര്യയോടു 
ആ മഹാപാപം ചെയ്യുന്നു. വേറൊരുത്തന്‍ 
തന്‍െറ സ്വന്തം മകന്‍െറ ഭാര്യയോടൊത്ത്‌ രതി 
യിലേര്‍പ്പെടുകയും അവളെ മലിനപ്പെടുത്തു 
കയും ചെയ്യുന്നു. ഇനിയുമൊരുത്തന്‍ തന്‍െറ 
അപ്പന്‍െറ മകളെ-തനന്‍െറ സ്വന്തം പെങ്ങളെ- 
ബലാത്സംഗം ചെയ്യുന്നു. 

12“യെരുശലേമില്‍ നിങ്ങള്‍ പുരുഷന്മാര്‍, മനു 
ഷ്ൃരെ കൊല്ലുന്നതിന്‌ കൂലി വാങ്ങുന്നു. 
നിങ്ങള്‍ പണം കടം കൊടുക്കുകയും അതിന്‌ 
പലിശ ഈടാക്കുകയും ചെയ്യുന്നു. അല്പം പണ 
മുണ്ടാക്കുന്നതിനുവേണ്ടി നിങ്ങള്‍ അയല്‍ 
ക്കാരെ ചതിക്കുന്നു. എന്നെയോ, നിങ്ങള്‍ മറന്നു 




















810 


കളഞ്ഞുമിരിക്കുന്നു.” എന്‍റ യജമാനനായ 
യഹോവ ഈ കാര്യങ്ങള്‍ പറഞ്ഞു. 

13“ദൈവം പറഞ്ഞു, “ഇതാ നോക്കിക്കൊള്ളു 
ക! എന്‍െറ കൈ താഴേക്കടിച്ചുകൊണ്ട്‌ നിങ്ങളെ 
ഞാന്‍ തടയും! ജനത്തെ ചതിക്കുകയും കൊല്ലു 
കയും ചെയ്തതിന്‌ നിങ്ങളെ ഞാന്‍ ശിക്ഷി 
ക്കും. 4അപ്പോള്‍ നിനക്ക്‌ ധൈര്യമുണ്ടാകുമോ? 
ഞാന്‍ നിന്നെ ശിക്ഷിക്കാന്‍ വരുന്ന നേരത്ത്‌ 
നിനക്കു ശക്തിയുണ്ടാകുമോ? ഇല്ല! ഞാനാകു 
ന്നു യഹോവ. ഞാന്‍ പറഞ്ഞിരിക്കുന്നു. പറ 
ഞ്ഞ്‌ ഞാന്‍ നടത്തുകയും ചെയ്യും! 4്രാഷ്ട്ര 
ങ്ങളുടെ ഇടയില്‍ നിങ്ങളെ ഞാന്‍ ചിതറിക്കും. 
പലയിടങ്ങളിലേക്കു നിങ്ങളെ ഞാന്‍ നാടു 
കടത്തും. ഈ നഗരത്തിലുള്ള മലിനവസ്തു 
ക്കളെ ഞാന്‍ നിശ്ശേഷം Aes Res പക്ഷേ, 
യെരൂശലേമേ, നീ അശുദ്ധമായിപ്പോകും. ഇതെ 
ല്ലാം സംഭവിക്കുന്നത്‌ അനൃരാഷ്ട്രങ്ങള്‍ കാണു 
കയും ചെയ്യും. അപ്പോള്‍ ഞാനാണ്‌ യഹോവ 
എന്നു നീ അറിയും.” 





യിസ്രായേല്‍ വിലകെട്ട കിടും പോലെയാണ്‌ 

യഹോവയുടെ അരുളപ്പാട്‌ എനിക്കു 
ണ്ടായി. അവന്‍ പറഞ്ഞു, 18*തനുഷ്യപുത്രാ, 
വെള്ളിയോടു തട്ടിച്ചുനോക്കിയാല്‍ പിച്ചളയും 
ഇരുമ്പും കാരീയവും വെളുത്തീയവും വില 
കെട്ടവയാണ്‌. വെള്ളി ശുദ്ധിചെയ്യാന്‍ പണി 
ക്കാര്‍ അത്‌ തീയിലിടുന്നു. വെള്ളി ഉരുകുമ്പോള്‍ 
അവര്‍ കിട്ടത്തില്‍നിന്ന്‌ ലോഹം വേര്‍പെടു 
ത്തുന്നു. യിസ്രായേല്‍ രാഷ്ട്രം ആ വിലകെട്ട 
കിട്ടംപോലെ ആയിത്തീര്‍ന്നിരിക്കുന്നു. 9ആയ 
തിനാല്‍ എന്‍െറ യജമാനനായ യഹോവ ഈ 
കാര്യങ്ങള്‍ പറയുന്നു, “നിങ്ങള്‍ സകലരും വില 
കെട്ട കിട്ടംപോലെ ആയിത്തീര്‍ന്നിരിക്കുന്നു. 
അതുകൊണ്ട്‌ നിങ്ങളെ ഞാന്‍ യെരൂശലേമില്‍ 
കൂട്ടിവരുത്തും. 22പണിക്കാര്‍ വെള്ളിയും പിച്ച 
ളയും ഇരുമ്പും കാരീയവും വെള്ളീയവും തീയി 
ലിട്ട ഉരതി ഉരുക്കുന്നതുപോലെ ഞാനും എന്‍െറ 
ചുടുകോപത്തില്‍ നിങ്ങളെ ഒരുമിച്ചു കൂട്ടും. 
എന്‍റെ കോപാഗ്നിയില്‍ നിങ്ങളെ ഞാനു 
രുക്കും. നിങ്ങളെ ഞാ൯ എന്‍െറ കോപത്തീ 
യില്‍ ഇടുമ്പോള്‍ ഞാന്‍ തീ ഈതുകയും 
നിങ്ങള്‍ അവളില്‍ (യെരൂശലേം) കിടന്ന്‌ ഉരു 
കിത്തുടങ്ങുകയും ചെയ്യും. 2വെള്ളി ചൂളയില്‍ 
ഉരുകുന്നു. അപ്പോള്‍ പണിക്കാര്‍ വെള്ളി വേര്‍ 
തിരിച്ചെടുക്കുന്നു. അതേപോലെ നഗരത്തിന 
കത്തു നിങ്ങള്‍ ഉരുകും. അപ്പോള്‍ നിങ്ങളറിയും 
ഞാനാണ്‌ യഹോവ എന്ന്‌. നിങ്ങളുടെമേല്‍ 
ഞാന്‍ എന്‍റെ കോപം വാരിച്ചൊരിഞ്ഞിട്ടു 
ണ്ടെന്നും നിങ്ങളറിയും.” 





യെഹെസ്‌കേല്‍ യെരൂശലേമി 
നെതിരെ പ്രസംഗിക്കുന്നു 

യഹോവയുടെ അരുളപ്പാട്‌ എനിക്കു 
ണ്ടായി. അവന്‍ പറഞ്ഞു. “മനുഷ്യപുത്രാ, 
യിസ്രായേലിനോടു സംസാരിക്കുക. ശുദ്ധമാ 
ക്കപ്പെടാത്ത ഒരു ദേശമാണവളെന്ന്‌ അവളോടു 
പറയുക. ആ ദേശത്തോടു ഞാന്‍ കോപിച്ചി 
രിക്കയാല്‍ അതിന്‌ മഴ കിട്ടിയിട്ടില്ല. 25യെരൂശ 
ലേമിലെ പ്രവാചകര്‍ ദുഷ്ടപദ്ധതികള്‍ ഉണ്ടാ 
ക്കുകയാണ്‌. അവര്‍ സിംഹത്തെപ്പോലെയാണ്‌ 
അത്‌ താന്‍ പിടിച്ച മൃഗത്തെ തിന്നുതുടങ്ങു 
മ്പോള്‍ ഗര്‍ജ്ജിക്കുന്നു. അവര്‍ ഒട്ടുവളരെ ജീവ 
നുകള്‍ നശിപ്പിക്കുകയും വിലപിടിച്ച ഒട്ടുറ 
ളരെ വസ്തുക്കള്‍ കൈവശപ്പെടുത്തുകയും 














S11 


ചെയ്തിരിക്കുന്നു. യെരൂശലേമില്‍ ധാരാളം 
സ്ത്രീകള്‍ വിധവകളാകാനും അവര്‍ കാരണ 
ക്കാരായിരിക്കുന്നു. 

2“പുരോഹിതര്‍ എന്‍െറ ന്യായപ്രമാണ 
ങ്ങളെ ശരിക്കും ലംഘിച്ചിരിക്കുന്നു. എന്‍െറ 
ന്യായപ്രമാണങ്ങളനുസരിച്ചല്പ, അവയ്ക്കെതി 
രായി പ്രവര്‍ത്തിക്കുകയാണു ചെയ്തത്‌. 
എന്‍െറ വിശുദ്ധവസ്തുക്കളെ അവര്‍ നിസ്താ 
രമാക്കിക്കളഞ്ഞിരിക്കുന്നു. വിശുദ്ധവസ്തുക്ക 
ളെ അശുദ്ധവസ്തുക്കള്‍ പോലെയും നിര്‍മ്മല 
വസ്തുക്കളെ മലിനവസ്തുക്കള്‍ പോലെയും 
അവര്‍ കണക്കാക്കുന്നു. ഈവക കാര്യങ്ങളൊ 
ന്നും അവര്‍ ജനത്തെ പഠല്പിക്കുന്നില്ല. എന്‍െറ 
ശബ്ദത്തുകളെ ആദരിക്കാന്‍ അവര്‍ വിസമ്മ 
തിക്കുന്നു. എന്നെ അവര്‍ ഒരു നിസ്റ്റാരനെ 
പ്പോലെ കണക്കാക്കുന്നു. 

27*്യെരൂശലേമിലെ പ്രഭുക്കള്‍ താന്‍ പിടിച്ച 
മൃഗത്തെ തിന്നുന്ന ഒരു ചെന്നായയെപ്പോലെ 
യാണ്‌. ധനികരാവാന്‍ വേണ്ടി മാത്രം അവര്‍ 
മനുഷ്യരെ ആക്രമിക്കുകയും കൊല്ലുകയും 
ചെയ്യുന്നു. 

28“പ്രവാചകര്‍ ജനത്തെ താക്കീതു ചെയ്യു 
ന്നില്പ- അവര്‍ സത്യം മൂടിവയ്ക്കുന്നു. അവര്‍ 
മതില്‍ നേരാംവണ്ണം കെട്ടാത്ത പണിക്കാരെ 
പ്പോലെയാണ്‌. -അവര്‍ ഓട്ടകളില്‍ കുമ്മായം 
തേയ്ക്കുന്നതേ ഉള്ളൂ. അവര്‍ വ്യാജദര്‍ശനങ്ങളേ 
കാണുന്നുള്ളൂ. ഭാവി അറിയാ൯വേണ്ടി അവര്‍ 
ആഭിചാരം ചെയ്യുന്നുണ്ടെങ്കിലും അവര്‍ 
കള്ളമേ പറയുന്നുള്ളൂ. “എന്‍െറ യജമാനനായ 
യഹോവ ഇങ്ങനെ അരുളിചെയ്തു” എന്ന്‌ 
അവര്‍ പറയുന്നുണ്ട്‌. പക്ഷേ അത്‌ വെറും കള്ള 
മാണ്‌-യഹോവ അവരോടു മിണ്ടിയിട്ടില്ല! 

20ട്ധനികരായ ദേശവാസികള്‍ അന്യോന്യം 
ചതിക്കുകയും മോഷ്ടിക്കുകയും ചെയ്യുന്നു. ദരി 
ദ്രരും നിസ്സഹായരുമായ യാചകരെയും അവര്‍ 
മുതലെടുക്കുന്നു. വിദേശികളെ അവര്‍ ശരി 
ക്കും ചതിക്കുന്നു-അവരോടൊരിക്കലും അവര്‍ 
നീതി കാണിക്കുന്നില്ല! 

30“ദേശത്തെ ഞാന്‍ നശിപ്പിക്കാതിരിക്കാ൯ 
എന്‍െറ മുമ്പിലെ വിടവില്‍ നില്‍ക്കാന്‍ “വേലി 
കെട്ടുന്നവനെ' ഞാ൯ അവര്‍ക്കിടയില്‍ തെര 
ഞ്ഞു. പക്ഷേ അങ്ങനെ ഒരാളെപ്പോലും കണ്ടെ 
ത്താനെനിക്കായില്ല. 3അതുകൊണ്ട്‌ എന്‍െറ 
കോപം ഞാന്‍ അവരുടെമേല്‍ ചൊരിയും. 
എന്‍റെ എരിയുന്ന കോപത്താല്‍ അവരെ 
ഞാന്‍ നിശ്ശേഷം നശിപ്പിക്കും! അവര്‍ ചെയ്ത 
ചീത്തത്തരങ്ങള്‍ക്ക്‌ അവരെ ഞാന്‍ ശിക്ഷിക്കും. 
കുറ്റമത്രയും അവരുടേതത്രെ'” എന്‍െറ യജമാന 
നായ യഹോവ ഈ കാര്യങ്ങള്‍ പറഞ്ഞു. 
7 യഹോവയുടെ അരുളപ്പാട്‌ എനിക്കു 

ണ്ടായി. അവന്‍ പറഞ്ഞു. 2“മനുഷ്യ 

പുത്രാ, ശമര്യയെയും യെരൂശലേമിനെയും പറ്റി 
യുള്ള ഈ കഥ നീ ശ്രദ്ധിച്ചു കേള്‍ക്കുക. ഒര 
മ്മയുടെ മക്കളായി രണ്ട്‌ സഹോദരി മാരുണ്ടാ 
യിരുന്നു. 3ഇളംപ്രായത്തില്‍ത്തന്നെ അവര്‍ 
ഈജിപ്തുമായി വേശ്യകളെപ്പോലെ പെരു 
മാറി. അങ്ങനെ ഈജിപ്തുമായി രതിയില്‍ ഏര്‍ 
പ്പെടുകയും അവരുടെ മുലക്കണ്ണുകള്‍ തൊടാ 
നും ഇളംമുലകള്‍ പിടിക്കാനും പുരുഷന്മാരെ 
അനുവദിക്കുകയും ചെയ്തു. 4അവരില്‍ മൂത്ത 
വള്‍ക്ക്‌ ഒഹൊലാ എന്നും ഇളയവള്‍ക്ക്‌ ഒഹൊ 
ലീബാ എന്നുമായിരുന്നു പേര്‍. ആ സഹോദരി 
മാര്‍ എന്‍െറ ഭാര്യമാരായിത്തീര്‍ന്നു. ഞങ്ങള്‍ക്ക്‌ 
കൂട്ടികളുമുണ്ടായിരുന്നു. 





























യെഹെസ്‌കേല്‍ 22:26-23:17 


പിന്നീട്‌ ഒഹൊലാ എന്നോടു വിശ്വാസവ 
ഞ്ചന കാട്ടി- അവള്‍ ഒരു വേശ്യയെപ്പോലെ 
ജീവിച്ചുതുടങ്ങി. അവള്‍ കാമുകരെ ആഗ്രഹി 
ച്ചുതുടങ്ങി. അയല്‍നാടായ ആഅശ്ശൂരില്‍നിന്നുള്ള 
യുവാക്കന്മാരെ അവള്‍ കണ്ടിരിക്കുന്നു. അവര്‍ 
നീല ഉടുപ്പിട്ടിരുന്നു. കുതിരസവാരി ചെയ്തിരു 
ന്ന അവരെല്ലാവരും തന്നെ കാമിക്കത്തക്ക യുവാ 
ക്കളായിരുന്നു. അവര്‍ നായകരും സ്ഥാനാപതി 
കളുമായിരുന്നു. "ആ പുരുഷന്മാര്‍ക്കെല്ലാവര്‍ക്കും 
ഒഹൊലാ അവളെത്തന്നെ കൊടുത്തു. അവ 
രെല്പാവരും അശ്ശൂര്യസൈന്യത്തിലെ തെരഞ്ഞെ 
ടുത്ത യോദ്ധാക്കളായിരുന്നു. അവരെയെല്ലാവ 
രെയും അവള്‍ ആഗ്രഹിച്ചു! അവരുടെ വൃത്തി 
കെടു വിഗ്രഹങ്ങള്‍ കൊണ്ട്‌ അവള്‍ മലിന 
പ്പെട്ടു. അതേസമയം ഈജിപ്തുമായുള്ള പ്രണ 
യബന്ധം അവള്‍ ഒരിക്കലും ഉപേക്ഷിച്ചില്ല. 
അവള്‍ ഒരു കുമാരി ആയിരുന്നപ്പോള്‍ ഈജി 
പ്ത്‌ അവളോടു രതിയില്‍ ഏര്‍പ്പെട്ടിരുന്നു. 
അവളുടെ ഇളംമുലകള്‍ തൊട്ട ആദ്യത്തെ കാമു 
കന്‍ ഈജിപ്തായിരുന്നു. ഈജിപ്ത്‌ അവളു 
മായി രതിയിലേര്‍പ്പെട്ടു. അവര്‍ അവളുടെമേല്‍ 
തങ്ങളുടെ പാപം നിറഞ്ഞ അഭിലാഷങ്ങള്‍ 
ചൊരിഞ്ഞു. 9അതുകൊണ്ട്‌ ഞാന്‍ അവളെ 
അവളുടെ കാമുകര്‍ക്കു വിട്ടുകൊടുത്തു. അവള്‍ 
അശ്ശൂര്യരെ ആഗ്രഹിച്ചതുകൊണ്ട്‌ അവളെ 
ഞാന്‍ അവര്‍ക്കു കൊടുത്തു. 11അവര്‍ അവളെ 
ബലാത്സംഗം ചെയ്തു. അവളുടെ മക്കളെ 
അവര്‍ പിടിച്ചുകൊണ്ടുപോയി. ഒരു വാളെടു 

്‌ അവര്‍ അവളെ കൊല്ലുകയും ചെയ്തു. 




















ത്ത്‌ 
അവളെ അവര്‍ ശിക്ഷിച്ചു. ഇപ്പോഴും അവളെ 
പ്പറ്റി സ്ത്രീകള്‍ സംസാരിക്കുന്നു. 





11“ണതെല്ലാം സംഭവിക്കുന്നത്‌ അവളുടെ അനു 
ജത്തിയായ ഒഹൊലീബാ കണ്ടു. പക്ഷേ 
സഹോദരിയെക്കാള്‍ അധികം പാപങ്ങള്‍ 
ഒഹൊലീബാ ചെയ്തു! അവള്‍ തന്‍റ സഹോ 
ദരി ഒഹൊലീയെക്കാള്‍ വിശ്വാസവഞ്ചകിയും 
ദുഷിച്ചവളുമായിരുന്നു. 12അശ്ലൂര്യനായകരെ 
യും സ്ഥാനാപതികളെയും അവള്‍ ആഗ്രഹി 
ച്ചു. നീല ഉടുപ്പിട്ട കുതിരപ്പുറത്തു സവാരി 
ചെയ്ത ആ യോദ്ധാക്കളെ അവള്‍ ആഗ്രഹി 
ച്ചു. അവരെല്ലാവരുംതന്നെ കാമിക്കത്തക്ക 
യുവാക്കളായിരുന്നു. 3അവള്‍ ദുഷിച്ചവളായി 
രുന്നെന്നു ഞാന്‍ കണ്ടു. അതേപോലെതന്നെ 
ചെയ്തുകൊണ്ട്‌ രണ്ടു സ്ത്രീകളും തങ്ങളുടെ 
ജീവിതം നശിപ്പിക്കാന്‍ പോവുകയാണെന്നു 
ഞാന്‍ കണ്ടു. 

14“ഒഹൊലീബാ അതിലുംകൂടുതല്‍ വൃഭിചാ 
രങ്ങൾ തുടര്‍ന്നുകൊണ്ടേയിരുന്നു. ചുവന്ന ഉടു 
പ്പുകളിട്ട കല്‍ദയ പുരുഷന്മാരുടെ രൂപങ്ങള്‍ 
ബാബിലോണില്‍ ചുമരുകളില്‍ കൊത്തിവച്ചത്‌ 
അവള്‍ കണ്ടു. 1അരയ്ക്കു ചുറ്റും കച്ചയും തല 
യില്‍ നീണ്ട തലപ്പാവും ധരിച്ചിരുന്ന അവരെ 
ല്ലാവരുംതന്നെ രഥമേധാവികളെപ്പോലെ ഉണ്ടാ 
യിരുന്നു. അവര്‍ ജന്മംകൊണ്ട്‌ ബാബിലോണു 
കാരാണെന്നും തോന്നിച്ചു. 1ഒഹൊലീബാ 
അവരെ ആഗ്രഹിച്ചു. അതിനാലവള്‍ ആ കല്‍ദ 
യരുടെയടുത്തേക്കു ദൂതന്മാരെ അയച്ചു. 17അതു 
കൊണ്ട്‌ ബാബിലോണുകാരായ ആ പുരുഷ 
ന്മാര്‍ അവളുടെ കാമക്കിടക്കയില്‍വച്ച്‌ അവളു 
മായി രതിവേഴ്ചനടത്തി. അവര്‍ അവളെ 
ഉപയോഗിക്കയും അത്രയധികം മലിനയാക്കു 
കയും ചെയ്തതുകൊണ്ട്‌ അവള്‍ക്ക്‌ അവരോടു 
വെറുപ്പ തോന്നി! 














യെഹെസ്‌കേല്‍ 23:18-39 


18തനന്‍െറെ വൃഭിചാരം കാണാന്‍ ഒഹൈൊൈ 
ലീബാ സകലരെയും അനുവദിച്ചു. തന്‍െറ 
നഗ്നശരീരം അവള്‍ പ്രദര്‍ശിപ്പിച്ചു. അതി 
നാല്‍ അവളുടെ സഹോദരിയോടു തോന്നിയ 
തുപോലെയുള്ള വെറുപ്പോടെ അവളെ ഞാന്‍ 
നിരസിച്ചു. 9ഒഹൊലീബാ വീണ്ടും വീണ്ടും 
എന്നോടു വിശ്വാസവഞ്ചന കാട്ടിയിരുന്നു. 
അതിനിടയില്‍ യൌവനത്തില്‍ ഈജിപ്തില്‍ 
വച്ച്‌ അവള്‍ക്കുണ്ടായിരുന്ന പ്രണയബന്ധ 
ത്തെപ്പറ്റി അവള്‍ ഓര്‍ത്തു. മകഴുതയുടേതു 
പോലത്തെ ലിംഗവും കുതിരയുടെയത്ര ശുക്ട 
സ്രാവവുമുള്ള അവളുടെ കാമുകരെ അവളാ 
ഗ്രഹിച്ചു. 

2“ഹൊലീബായേ, ഈജിപ്തുകാരായ 
നിന്‍െറ കാമുകര്‍ നിന്‍െറ മുലക്കണ്ണുകള്‍ തൊ 
ടുകയും നിന്‍െറ ഇളംമുലകള്‍ പിടിക്കുകയും 
ചെയ്തിരുന്ന നിന്‍െറ ബാല്യകാലത്തെ നീ 
കിനാവു കണ്ടു. 22അതുകൊണ്ട, ഒഹൊലീബാ 
യേ, എന്‍െറ യജമാനനായ യഹോവ ഇങ്ങനെ 
അരുളിച്ചെയ്യുന്നു. “നിന്‍െറ കാമുകരോടു നിന 
ക്കു വെറുപ്പുണ്ടായി. പക്ഷേ നിന്‍െറ കാമുകരെ 
ഞാന്‍ ഉണര്‍ത്തി ഇവിടെ വരുത്തും; അവര്‍ 
നിന്നെ പൊതിയും. 2ബാബിലോണില്‍നിന്ന്‌ 
ആ സകല പുരുഷന്മാരെയും ഞാന്‍ വരുത്തും, 
വിശേഷിച്ച്‌ കല്‍ദയരെ. പെക്കോദില്‍നിന്നും 
ശോവയില്‍നിന്നും കോവയില്‍ നിന്നുള്ള പുരു 
ഷന്മാരെ ഞാന്‍ വരുത്തും. അശ്ശൂരില്‍നിന്നുള്ള 
സകല പുരുഷന്മാരെയും കൂടി ഞാന്‍ വരുത്തും. 
അങ്ങനെ ആ നായകരെയും സ്ഥാനാപതിക 
ളെയും മുഴുവന്‍ ഞാന്‍ വരുത്തും. അവരെല്ലാ 
വരും കാമിക്കത്തക്ക യുവാക്കളും രഥമേധാവിക 
ളും പ്രത്യേകം തെരഞ്ഞെടുത്ത കുതിരസ്സുവാ 
രിക്കാരായ യോദ്ധാക്കളുമായിരുന്നല്ലോ? 24ആ 
പുരുഷാരം നിന്‍െറ അടുക്കല്‍ വരും. കതിരപ്പു 
റത്തും രഥങ്ങളിലുമായി ആയുധമേന്തി അവര്‍ 
നിനക്കെതിരെ വരും. അവര്‍ വളരെയധികമാളു 
കളുണ്ടാവും. കുന്തങ്ങളും പരിചകളും തലക്കോ 
രികളുമായി വന്ന്‌ അവര്‍ നിന്നെ വളയും. 
അവരുടെ സ്വന്തം രീതിയില്‍ അവര്‍ നിന്നെ 
ശിക്ഷിക്കാന്‍ ഞാനിടയാക്കും. 25എന്‍െറ വൈ 
രാഗ്യം എത്രയുണ്ടെന്ന്‌ ഞാന്‍ നിനക്കു കാട്ടിത്ത 
രാം. കോപം മുഴുത്ത്‌ നിന്നെ അവര്‍ ഹിംസിക്കു 
കയും നിന്‍െറ മൂക്കും കാതും അരിയുകയും 
അവശേഷിക്കപ്പെടുന്നവര്‍ ഒരു വാളിനാല്‍ 
വധിക്കപ്പെടുകയും ചെയും. അതിനുശേഷം 
നിന്‍െറ കുട്ടികളെ അവര്‍ പിടിച്ചുകൊണ്ടു 
പോവുകയും നിന്‍േറതായി ശേഷിക്കുന്നത്‌ 
മുഴുവന്‍ ചുട്ടുമുടിക്കുകയും ചെയ്യും. 2%നിനന്‍െറ 
വിശേഷപ്പെട്ട വസ്ത്രങ്ങളും ആഭരണങ്ങളും 
അവര്‍ കൊണ്ടുപോകും. 27നിന്‍റെറെ ഭോഗാസ 
ക്തിക്കു ഞാന്‍ വിരാമമിടുകയും ഈജിപ്തുമാ 
യുള്ള നിന്‍റെ പ്രണയബന്ധത്തെ ഞാന്‍ നിര്‍ 
ത്തലാക്കുകയും ചെയ്യും. പിന്നെ ഒരിക്കലും 
നീ അവനെ തെരയുകയില്ല. പിന്നെ ഒരിക്ക 
ലും നീ ഈജിപ്തിനെ സ്മരിക്കുകയില്ല!” 

28 എന്‍െറ യജമാനനായ യഹോവ ഈ കാര്യ 
ങ്ങള്‍ പറയുന്നു, “നീ വെറുക്കുന്ന പുരുഷന്മാര്‍ 
ക്ക്‌ നിന്നെ ഞാന്‍ ഇട്ടുകൊടുക്കും. നീ വെറു 
പ്പോടെ വിട്ടുമാറിയ പുരുഷന്മാര്‍ക്ക്‌ നിന്നെ 
ഞാന്‍ വിട്ടുകൊടുക്കും. 22നിന്നെ അവര്‍ എത്ര 
മാത്രം വെറുക്കുന്നുണ്ടെന്ന്‌ അവര്‍ കാട്ടിത്തരും! 
നീ ഉണ്ടാക്കാന്‍ പണി പ്പെട്ടതു മുഴുവന്‍ അവരെ 
ടുക്കും. നിന്നെ അവര്‍ വിവസ്ത്രയും നഗ്നയു 
മാക്കും. നിന്‍െറ പാപങ്ങള്‍ ജനം തെളിമയോടെ 






































812 


കാണും. നീ കാമാതുരയായ ഒരു വേശ്യയെ 
പോലെ ജീവിച്ചെന്നും പെരുമാറിയെന്നും അവ 
രറിയും. 30ആ ചീത്തത്തരങ്ങളെല്ലാം നീ ചെയ്ത 
ത്‌ മറ്റു രാഷ്ട്രങ്ങളുടെ പിന്നാലെ പോകാന്‍ 
വേണ്ടി നീ ഒരു വേശ്യയെപ്പോലെ എന്നെ 
ഉപേക്ഷിച്ചപ്പോഴാണല്ലോ. ആ ചീത്തത്തരങ്ങ 
ളെല്ലാം നീ ചെയ്തത്‌ ആ വൃത്തികെട്ട വിഗ്രഹ 
ങ്ങളെ നീ ആരാധിക്കാന്‍ തുടങ്ങിയപ്പോഴാണ 
ല്ലോ. 31നിന്‍െറ സഹോദരിയെ നീ പി൯തുട 
രുകയും അവളെപ്പോലെ ജീവിക്കുകയും 
ചെയ്തു. അതിനാല്‍ അവള്‍ക്കു കിട്ടിയതു 
പോലുള്ള ശിക്ഷ ഞാന്‍ നിനക്കു നല്‍കും. 
വിഷം നിറഞ്ഞ പാനപാത്രം ഞാന്‍ നിന്‍െറ 
കയ്യിലേല്ലിക്കും. നിനക്കുള്ള ശിക്ഷ നീ തന്നെ 
വരുത്തിവച്ചു.” 32എനന്‍െറ യജമാനനായ യഹോ 
വ ഇക്കാര്യങ്ങള്‍ പറയുന്നു,ഃ 
“നിന്‍റെ സഹോദരിയുടെ പാനപാത്രത്തി 
ലെ വിഷം നീ കുടിക്കും. അത്‌ ഉയരവും വീതി 
യും ഏറെയുള്ള ഒരു പാനപാത്രമാണ്‌. അതില്‍ 
വിഷം ധാരാളം കൊള്ളും. ജനം നിന്നെ പരിഹ 
സിക്കുകയും പുച്ഛിക്കുകയും ചെയ്യും. 

ദപാനപാത്രത്തില്‍നിന്നും നീ കുടിക്കുകയും 
വേച്ചുപോകുകയും നിന്‍െറ തല വ്യസനിക്കു 
കയും ചെയ്യും. അത്‌ പരിപൂര്‍ണ്ണനാശത്തിന്‍െറ 
പാനപാത്രമാണ്‌. അത്‌ നിന്റെ സഹോദരി 
കുടിച്ച പാനപാത്രം പോലെ തന്നെയാണ്‌. 

34ആ പാനപാത്രത്തിലെ വിഷം നീ കുടിക്കും. 
അവസാനത്തെ തുള്ളിവരെ നീ കുടിക്കും. പഠന 
പാത്രം നീ ഉടയ്ക്കുകയും പൊട്ടിയ കഷണ 
ങ്ങള്‍ കാര്‍ന്നുതിന്നുകപോലും ചെയ്യും. നീ 
നിന്‍െറ സ്തനങ്ങള്‍ മാന്തിപ്പറിക്കും. ഇതു സംഭ 
വിക്കും. കാരണം, യജമാനനും യഹോവയും 
ഞാനാകുന്നു. ഇതെല്ലാം ഞാ൯ പറഞ്ഞുമിരി 
ക്കുന്നു. 

35*അതുകൊണ്ട്‌ എന്‍െറ യജമാനനായ 
യഹോവ ഈ കാര്യങ്ങള്‍ പറഞ്ഞു, “യെരൂശ 
ലേമേ, നീ എന്നെ മറന്നുകളഞ്ഞു. നീ എന്നെ 
ദുരേക്കെറിയുകയും പിന്നില്‍ ഉപേക്ഷിക്കുക 
യും ചെയ്തു. എന്നെ ഉപേക്ഷിക്കുകയും ഒരു 
വേശ്യയെപ്പോലെ ജീവിക്കയും ചെയ്ത നീ 
അതുകൊണ്ട്‌ ഇനി കഷ്ടപ്പെടണം. നിന്‍െറ 
വ്യഭിചാരം മൂലം നീ കഷ്ടപ്പെടണം.” 











ഒഹൊലായ്ക്കും ഒഹൊലീബായ്ക്കും 
എതിരെയുള്ള ന്യായവിധി 

36എനന്‍െറ യജമാനനായ യഹോവ എന്നോ 
ടരുളിച്ചെയ്തു, “മനുഷ്യപുത്രാ, നിനക്ക്‌ ഒഹൊ 
ലായെയും ഒഹൊലീബായെയും ന്യായം വിധി 
ക്കാമോ? ആവുമെങ്കില്‍ അവര്‍ ചെയ്തിരി 
ക്കുന്ന ഘോരകൃത്യങ്ങളെപച്പറ്റി അവരോടു പറ 
യുക. 37അവര്‍ വ്യഭിചാരമെന്ന പാപം ചെയ്തി 
രിക്കുന്നു. അവര്‍ കൊലപാതകികളാണ്‌. തങ്ങ 
ളുടെ വിലകെട്ട വിഗ്രഹങ്ങളെ ആരാധിക്കാന്‍ 
പോയപ്പോള്‍ അവര്‍ എന്നോടു അവിശ്വസ്ത 
രായിരിക്കുകയും വേശ്യകളെപ്പോലെ പെരുമാ 
റുകയുമായിരുന്നു. അവര്‍ക്കുണ്ടായ എന്‍െറ 
കുഞ്ഞുങ്ങളെ അവര്‍ അവരുടെ വ്യാജവിഗ്ര 
ഹങ്ങള്‍ക്ക്‌ ഭോജനമാകാന്‍വേണ്ടി അഗ്നിയില്‍ 
ബലിയര്‍പ്പിച്ചു. 53അവര്‍ എന്‍െറ ശബ്ബത്തു 
കളെ നിസ്റ്റാരമാക്കുകയും എന്‍െറ വിശുദ്ധമന്ദി 
രത്തെ മലിനപ്പെടുത്തുകയും ചെയ്തു. തങ്ങ 
ളുടെ വിഗ്രഹങ്ങള്‍ക്കുവേണ്ടി അവര്‍ സ്വന്തം 
കുഞ്ഞുങ്ങളെ കൊല്ലുകയും അതിനുശേഷം 
അതേദിവസംതന്നെ എന്‍െറ വിശുദ്ധആലയ 

















813 


ത്തില്‍ കയറി അതിനെയുംകൂടി അശുദ്ധമാക്കു 
കയും ചെയ്തു! അവരത്‌ എന്‍െറ മന്ദിരത്തി 
നകത്തുവച്ച്‌ ചെയ്തു! 
40“വിദൂരസ്ഥലങ്ങളില്‍നിന്നുള്ള പുരുഷന്മാര്‍ 
ക്കുവേണ്ടി അവര്‍ ആളയച്ചിരിക്കുന്നു. ആ പുരു 
ഷന്മാരുടെ അടുത്തേക്കു നീ ദൂതനെ അയച്ചു. 
അവര്‍ നിന്‍െറ അരികത്തു വരികയും ചെയ്തു. 
അവര്‍ക്കുവേണ്ടി നീ കുളിച്ചു കണ്ണെഴുതുകയും 
ആഭരണങ്ങളണിയുകയും ചെയ്തു. 4നീ മനോ 
ഹരമായ ഒരു മെത്തയില്‍ ഇരുന്നു. അതിന്‍െറ 
മൂന്നില്‍ ഒരു മേശയിട്ട്‌ അതില്‍ എന്‍െറ ധൂപ 
വും എന്‍െറ തൈലവും * വച്ചു. 
42“അല്ലലില്ലാത്ത ഒരാള്‍ക്കൂട്ടത്തി൯ന്‍െറെ ആര 
വം, വിരുന്നിലേര്‍പ്പെട്ട ഒരു പുരുഷാരത്തി 
നന്‍േറേതു പോലെയുള്ള ഒരാരവം അവളില്‍ കേട്ടു. 
വളരെയേറെപ്പേര്‍ ആ വിരുന്നിനു വന്നു. മരു 
ഭൂമിയില്‍നിന്നു വരുമ്പോള്‍ത്തന്നെ അവര്‍ കൂടി 
ക്കുന്നുണ്ടായിരുന്നു. സ്ത്രീകള്‍ക്ക്‌ കങ്കണങ്ങളും 
മനോഹരമായ കിരീടങ്ങളും അവര്‍ കൊടുത്തി 
രുന്നു. 43അപ്പ്പോള്‍ സ്ത്രീകളുടെ കൂട്ടത്തില്‍ 
ലൈംഗികപാപങ്ങള്‍കൊണ്ട്‌ അവശയായ ഒരു 
വളോട്‌ “അവര്‍ അവളോടു കൂടെയും അവള്‍ 
അവരോടുകൂടെയും ലൈംഗികപാപങ്ങള്‍ തുട 
ര്‍ന്നും ചെയ്യുമോ?” എന്നു ഞാ൯ ചോദിച്ചു. 

















യെഹെസ്‌കേല്‍ 23:40-24:13 


നായ യഹോവയുടെ അരുളപ്പാട്‌ എനിക്കു 
ണ്ടായി. അവന്‍ പറഞ്ഞു, 2“മനൂഷ്യപുത്രാ, ഇന്ന 
ത്തെ തീയതിയും കൂടെ ഈ കുറിപ്പും എഴുതിവ 
യ്ക്കുക, “ഇന്നേ ദിവസം ബാബിലോണിലെ 
രാജാവ്‌ യെരൂശലേം വളഞ്ഞു.” 3നിഷേധിക 
ളായ യിസ്രായേലിനോട്‌ ഈ കഥ പറയുക. 
അവരോട്‌ ഈ കാര്യങ്ങള്‍ പറയുക. “എന്‍െറ 
യജമാനനായ യഹോവ പറയുന്നുഃ 

പാത്രം അടുപ്പത്തു വയ്ക്കുക. അടുപ്പത്തു 
വെച്ച പാത്രത്തില്‍ വെള്ളമൊഴിക്കുക. 

അതില്‍ മാംസക്കഷണങ്ങള്‍ ഇടുക. തുടക 
ളും തോളുകളും അങ്ങനെ എല്ലാ നല്ല മാംസക്ക 
ഷണങ്ങളും അതിലിടുക. ഏറ്റവുംനല്ല എല്ലു 
കള്‍ കൊണ്ട്‌ പാത്രം നിറയ്ക്കുക. 

ഏറ്റവും നല്ല ചെമ്മരിയാടിനെ എടുക്കുക 
എല്ലുകള്‍ കലത്തിനന്‍െറ അടിയിലിട്ട്‌ മാംസം 
വേവിക്കുക. എല്ലുകളുംകൂടി വേവുംവരെ ചാറ്‌ 
തിളപ്പിക്കുക!” 

അതുകൊണ്ട്‌ എന്‍റെ യജമാനനായ 
യഹോവ പറയുന്നു, “യെരുശലേമിന്‌ അയ്യോ 
കഷ്ടം തന്നെ! കൊലയാളികളുടെ നഗരത്തിന്‌ 
അയ്യോ കഷ്ടം തന്നെ! ക്ലാവുപിടിച്ച്‌, ക്ലാവ്‌ 
അതില്‍ത്തന്നെ പറ്റിയിരിക്കുന്ന ഒരു പാത്രം 
പോലെയാണ്‌ യെരൂശലേം. മാംസക്കഷണങ്ങള 











പക്ഷേ ഒരു വേശ്യയുടെ അടുത്തേക്കെന്ന 
പോലെ അവര്‍ പിന്നെയും അവളുടെയടു 
ത്തേക്കു ചെന്നുകൊണ്ടേയിരുന്നു. അതെ, കാമാ 
സക്തരായ ഒഹൊലായുടെയും ഒഹൊലീബാ 
യുടെയും അടുത്ത്‌ അവര്‍ വീണ്ടും വീണ്ടും 
ചെന്നുകൊണ്ടിരുന്നു. 

“പക്ഷേ നീതിമാന്മാര്‍ അവരെ കുറ്റവാളിക 
ളെന്നു വിധിക്കും. ആ സ്ത്രീകള്‍ വ്യഭിചാരവും 








ത്രയും ഓരോന്നായി പാത്രത്തില്‍നിന്ന്‌ പുറ 
ത്തെടുക്കുക! പ്രത്യേകമായി തെരഞ്ഞെടു 
ക്കാതെ എല്ലാ കഷണങ്ങളും പുറത്തെടുക്കണം. 

"തുരുമ്പെടുത്ത ഒരു പാത്രം പോലെയാണ്‌ 
യെരൂശലേം. യെരൂശലേം വീഴ്ത്തിയ രക്തം 
ഇപ്പോഴും അവിടെയുണ്ട്‌! വെറുംപാറമേലാ 
ണല്ലോ അവള്‍ ചോരവീഴ്ത്തിയത്‌! അവള്‍ 
ചോര നിലത്തൊഴിക്കുകയും അത്‌ പൊടിയിട്ടു 











കൊലപാതകവും ചെയ്തിട്ടുണ്ടെന്ന്‌ അവര്‍ 
വിധിക്കും. എന്തുകൊണ്ടെന്നാല്‍ ഒഹൊലായും 
ഒഹൊലീബായും വൃഭിചാരപാപം ചെയ്തി 
ട്ടുണ്ട്‌. അവര്‍ കൊന്നവരുടെ ചോര ഇപ്പോഴും 
അവരുടെ കൈകളില്‍ പുരണ്ടിട്ടുമുണ്ട!” 
എറ യജമാനനായ യഹോവ ഈ 
കാര്യങ്ങള്‍ പറഞ്ഞു, “ജനത്തെ കൂട്ടിവരുത്തുക. 
ഒഹൊലായെയും ഒഹൊലീബായെയും അവര്‍ 
ശിക്ഷിക്കട്ടെ. ആ രണ്ടു സ്ത്രീകളെയും ആ 
ആള്‍ക്കൂട്ടം ശിക്ഷിക്കയും നിന്ദിക്കയും ചെയ്തു 
കൊള്ളും. 4'ആ ആള്‍ക്കൂട്ടം അവരെ കല്ലെറിയു 
കയും കൊല്ലുകയും ചെയ്യും. പിന്നെ അവരുടെ 
വാളുകള്‍കൊണ്ട്‌ ആള്‍ക്കൂട്ടം സ്ത്രീകളെ തുണ്ടം 
തുണ്ടമായി അരിയും. അവര്‍ സ്ത്രീകളുടെ 
കുഞ്ഞുങ്ങളെ കൊല്ലുകയും അവരുടെ വീടു 
കള്‍ കത്തിക്കുകയും ചെയ്യും. 44അത്തരത്തില്‍ 
ഈ ദേശത്തു ഞാ൯ വിഷയലമ്പടത്വം അവസാ 
നിപ്പിക്കും. നിങ്ങള്‍ ചെയ്തിരിക്കുന്ന നാണം 
കെട്ടപ്രവൃത്തികള്‍ ചെയ്തുപോകരുതെന്ന്‌ 
മറ്റുള്ള സ്ത്രീകളെ മുഴുവന്‍ ഞാന്‍ താക്കീതും 
ചെയ്യും. നിങ്ങളുടെ വിഷയലമ്പടത്വത്തിന്‌ 
അവര്‍ നിങ്ങളെ ശിക്ഷിക്കും. നിങ്ങളുടെ വ്യാജ 
വിഗ്രഹങ്ങളെ ആരാധിച്ചതിന്‌ നിങ്ങള്‍ ശിക്ഷി 
ക്കപ്പെടും. അപ്പോള്‍ നിങ്ങളറിയും ഞാനാണ്‌ 


v9 


യജമാനനും യഹോവയും എന്ന. 


2 


എന്‍െറ തൈലം പുരോഹിതന്മാരെയും ദൈവാലയ 
ത്തിലെ സാധനങ്ങളെയും ശുദ്ധീകരിക്കാനുപയോ 
ഗിക്കുന്ന വിശിഷ്ടതൈലം. പൂറ. 30:22-33. 














പാത്രവും ഇറച്ചിയും 
പ്രവാസത്തിന്‍െറ ഒമ്പതാമാണ്ട്‌ പത്താം 
മാസം പത്താം തീയതി എന്‍െറ യജമാന 





മൂടുകയും ചെയ്തില്ല. 

അവളുടെ ചോര മൂടിപ്പോകാതിരിക്കാ൯ 
വേണ്ടി അതു ഞാന്‍ വെറുംപാറമേല്‍ വെച്ചു. 
ഞാന്‍ അങ്ങനെ ചെയ്തത്‌ നിരപരാധികളെ 
കൊന്ന അവളോടു ജനം പ്രതികാരം ചെയ്യുന്ന 
തിനും അവളെ ശിക്ഷിക്കുന്നതിനുംവേണ്ടി 
ത്തന്നെ.” 

“അതുകൊണ്ട്‌ എന്‍റെ യജമാനനായ 
യഹോവ പറയുന്നു, “കൊലയാളികളുടെ ആ 
നഗരത്തിന്‌ അയ്യോ കഷ്ടം തന്നെ! തീ ആളിക്കു 
ന്നതിനുവേണ്ടി ഞാന്‍ എമ്പാടും വിറകു കൂമ്പാ 
രം കൂട്ടും. 

10പാത്രത്തിനടിയില്‍ ധാരാളം വിറകിടുക. 
തീ കൊളുത്തുക. മാംസം നന്നായിവേവിക്കുക! 
സുഗന്ധവ്യഞ്ജനങ്ങള്‍ ചേര്‍ത്തിളക്കുക. 
അസ്ഥികള്‍ എരിഞ്ഞു പോകട്ടെ. 

പിന്നെ, വെറുംപാത്രം അതുണ്ടാക്കപ്പെട്ട 
വെങ്കലം ചുട്ടുപഴുക്കുംവരെ അടുപ്പില്‍ ഇരി 
ക്കട്ടെ. അപ്പോള്‍ അതിലുള്ള മാലിന്യം ഉരുകി 
പ്പോവുകയും അതി ലെ ക്ലാവ്‌ ഇല്ലാതാവുകയും 
ചെയ്യും. 

12“പാടുപെട്ടാലും യെരൂശലേമിനെ ശുദ്ധീ 
കരിക്കാനാവില്ല. അവളുടെ കട്ടിപിടിച്ച കാവ്‌ 
കടുപ്പമേറിയതാണ്‌-തീയ്ക്കുമാത്രമേ അതിനെ 
നീക്കം ചെയ്യാനാവൂ. 

13“നീ എന്നോടു പാപം ചെയ്യുകയും പാപം 
കൊണ്ട്‌ കറ പുരളുകയും ചെയ്തു. നിന്നെ 
കഴുകി വൃത്തിയാക്കണമെന്ന്‌ എനിക്കുണ്ടായി 
രുന്നു. പക്ഷേ കറകള്‍ ഇളകിപ്പ്യോന്നില്ല. 
എന്‍െറ പൊള്ളുന്ന കോപം നിന്നോടു തീര്‍ക്കും 
വരെ നിന്നെ കഴുകാന്‍ ഞാന്‍ ഒരുമ്പെടുക 
യില്ല! 














യെഹെസ്‌കേല്‍ 24:14-25:10 


14“ഞാനാകുന്നു യഹോവ. നിനക്കുള്ള ശിക്ഷ 
വരുമെന്ന്‌ ഞാന്‍ പറഞ്ഞു. അത്‌ ഞാന്‍ വരുത്തു 
കയും ചെയ്യും. ശിക്ഷ ഞാന്‍ തടയുകയില്ല. 
നിന്നോടു ഞാന്‍ സഹതപിക്കുകയുമില്ല. നീ 
ചെയ്ത ചീത്തത്തരങ്ങള്‍ക്ക്‌ ഞാന്‍ നിന്നെ 
ശിക്ഷിക്കും.” എനെറെ യജമാനനായ യഹോവ 
ആ കാര്യങ്ങള്‍ പറഞ്ഞു.” 


യെഹെസ്്‌കേലിനന്‍െറ ഭാര്യയുടെ 
മരണം 

15അപ്പോള്‍ യഹോവയുടെ അരുളപ്പാട്‌ എനി 
ക്കുണ്ടായി. അവന്‍ പറഞ്ഞു. 1“മനുഷ്യപുത്രാ, 
നീ നിന്‍െറ ഭാര്യയെ അത്യധികം സ്നേഹിക്കു 
ന്നുണ്ട്‌. പക്ഷേ അവളെ ഞാന്‍ നിന്നില്‍നിന്ന്‌ 
എടുത്തു മാറ്റുവാന്‍ പോകയാണ്‌. നിന്‍െറ ഭാര്യ 
പെട്ടെന്നു മരിച്ചുപോകും. പക്ഷേ നീ നിന്‍െറ 
ദു:ഖം പുറത്തുകാട്ടരുത്‌. നീ കരയുന്നത്‌ ഉറക്കെ 
യാവരുത്‌. നിന്‍െറ കണ്ണുനീര്‍ നിലത്തു വീഴ 
രുത്‌. 17പക്ഷേ നിന്‍െറ തേങ്ങലുകള്‍ നിശ്ശബ്ദ 
മായിരിക്കണം. മരിച്ചുപോയ ഭാര്യയ്ക്കുവേണ്ടി 
നീ ഉറക്കെ കരയരുത്‌. സാധാരണ ഇടാറുള്ള 
ഉടുപ്പുകളേ നീ ഇടാവൂ. തലപ്പാവും ചെരിപ്പുക 
ളും അണിയുക. ദു:ഖം കാട്ടുന്നതിനുവേണ്ടി 
നിന്‍െറ മീശ മറയ്ക്കരുത്‌. ഒരാള്‍ മരിച്ചാല്‍ 
ആളുകള്‍ സാധാരണകഴിക്കാറുള്ള ഭക്ഷണം 
കഴിക്കയുമരുത്‌.” 

1$ദെവം എന്നോടരുളിച്ചെയ്തത്‌ പിറ്റേന്നു 
രാവിലെ ഞാന്‍ ജനത്തോടു പറഞ്ഞു. അന്നു 
വൈകുന്നേരം എന്‍െറ ഭാര്യ മരിച്ചു. അതിന 
ടുത്തദിവസം രാവിലെ ദൈവം കല്പിച്ചതു 
പോലെ ഞാന്‍ ചെയ്തു. 19അപ്പ്പോള്‍ “നീ 
ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ത്‌? ഇതിന്‍െറ 
അര്‍ത്ഥമെന്ത്‌?” എന്നു ജനം എന്നോടു ചോദി 





20അതിന്‌ അവരോടു ഞാന്‍ പറഞ്ഞു, 
“യഹോവയുടെ അരുളപ്പാട്‌ എനിക്കുണ്ടായി. 
അവന്‍ എന്നോട്‌, 2യിസ്രായേല്‍ഗ്ഗൃഹത്തോടു 
സംസാരിക്കുക എന്നു പറഞ്ഞു. എന്‍െറ യജ 
മാനനായ യഹോവ പറഞ്ഞു, “നോക്കുക, 
എന്‍െറ വിശുദ്ധസ്ഥലം ഞാന്‍ മലിനമാക്കും. 
ആ മന്ദിരത്തെച്ചൊല്ലി നിങ്ങള്‍ അഹങ്കരിക്കു 
കയും അതിനെ സ്തുതിച്ച്‌ ഗീതങ്ങള്‍ ആല 
പിക്കുകയും ചെയ്യുന്നു. അതിനറെ ദര്‍ശനം 
നിങ്ങള്‍ ആഗ്രഹിക്കുന്നു. സത്യമായും ആ മന്ദിര 
ത്തെ നിങ്ങള്‍ സ്നേഹിക്കുന്നു. പക്ഷേ ആ 
മന്ദിരത്തെ ഞാന്‍ മലിനമാക്കും. നിങ്ങള്‍ 
ബാക്കിയാക്കിയ നിങ്ങളുടെ മക്കള്‍ യുദ്ധത്തില്‍ 
കൊല്ലപ്പെടുകയും ചെയ്യും. മപക്ഷേ എന്‍െറ 
മരിച്ചുപോയ ഭാര്യയ്ക്കുവേണ്ടി ഞാന്‍ ചെയ്ത 
തൊക്കെത്തന്നെ നിങ്ങളുംചെയ്യും. ദുഃഖം 
കാണിക്കാന്‍ വേണ്ടി നിങ്ങള്‍ നിങ്ങളുടെ മീശ 
മറയ്ക്കില്ല. ഒരാള്‍ മരിച്ചാല്‍ ആളുകള്‍ സാധാ 
രണ കഴിക്കാറുള്ള ഭക്ഷണം നിങ്ങള്‍ കഴിക്ക 
യില്ല. 23നിങ്ങള്‍ നിങ്ങളുടെ തലപ്പാവുകളും 
ചെരിപ്പുകളും അണിയും. നിങ്ങളുടെ ദു:ഖം 
നിങ്ങള്‍ പുറത്തുകാട്ടുകയില്ല. നിങ്ങള്‍ കരയൂ 
കയില്ല. പക്ഷേ നിങ്ങളുടെ പാപങ്ങള്‍ കാരണം 
നിങ്ങള്‍ ക്ഷയിച്ചുപോവും. നിങ്ങള്‍ ശബ്ദ 
മുണ്ടാക്കാതെ അന്യോന്യം തേങ്ങും. 24അങ്ങനെ 
യെഹെസ്‌കേല്‍ നിങ്ങള്‍ക്ക്‌ ഒരു ദൃഷ്ടാന്തമാ 
യിരിക്കും. അവന്‍ ചെയ്ത അതേ കാര്യങ്ങള്‍ 
മുഴുവനായി നിങ്ങളുംചെയ്യും. ആ ശിക്ഷ 
യ്ക്കുള്ള സമയംവരും. അപ്പോള്‍ നിങ്ങള്‍ അറി 


99 


യും ഞാനാണ്‌ യഹോവ എന്ന. 


514 


25-26 മനുഷ്യപുത്രാ, ആ രക്ഷാസങ്കേതം ജന 
ത്തില്‍നിന്ന്‌ ഞാന്‍ എടുത്തുമാറ്റും. ആ മനോ 
ഹരമായ സ്ഥലം അവരെ ആഹ്ാദിപ്പിക്കുന്നു. 
ആ സ്ഥലം ദര്‍ശിക്കാന്‍ അവര്‍ ആഗ്രഹിക്കുന്നു. 
സത്യമായും ആ സ്ഥലത്തെ അവര്‍ സ്നേഹി 
ക്കുന്നു, പക്ഷേ ആ സമയം ആ നഗരത്തെയും 
അവരുടെ മക്കളെയും ഞാന്‍ ജനത്തില്‍നിന്ന്‌ 
എടുത്തുമാറ്റും. രക്ഷപ്പെടുന്നവരില്‍ ഒരുവന്‍ 
യെരൂശലേമിനെല്ലറ്റിയുള്ള ദുര്‍വാര്‍ത്തയു 
മായി നിന്‍െറ അടുക്കല്‍ വരും. 27അപ്പോള്‍ 
അവനോടു സംസാരിക്കാന്‍ നിനക്കുകഴിയും. 
പിന്നെ നീ അധികം നിശ്ശൂബ്ദനായിരിക്കയില്ല. 
അങ്ങനെ നീ അവര്‍ക്ക്‌ ഒരു ദൃഷ്ടാന്തമായിരി 
ക്കും. അപ്പോള്‍ അവരറിയും ഞാനാണ്‌ 


ക 


യഹോവ എന്ന. 








അമ്മോനിനെതിരെയുള്ള പ്രവചനം 
75 യഹോവയുടെ അരുളപ്പാട്‌ എനിക്കു 
ണ്ടായി. അവന്‍ പറഞ്ഞു. 2“മനുഷ്യ 
പുത്രാ, അമ്മോന്യരുടെ നേരെ നോക്കി എനി 
ക്കുവേണ്ടി അവര്‍ക്കെതിരെ പ്രവചിക്കുക. 
അമ്മോന്യരോടു പറയുക, “എന്‍െറ യജമാന 
നായ യഹോവയുടെ അരുളപ്പാട്‌ ശ്രദ്ധിച്ചു 
കേള്‍ക്കുക! 3എനന്‍െറെ യജമാനനായ യഹോവ 
പറയുന്നു, എന്‍െറ വിശുദ്ധദൈവാലയം മലിന 
മാക്കിയപ്പോള്‍ നിങ്ങള്‍ ആഹ്ലാദിച്ചു. യിസ്രാ 
യേല്‍ദേശം ശൂന്യമാക്കപ്പെട്ടപ്പോഴും യെഹൂദ 
ക്കാര്‍ പ്രവാസികളായപ്പോഴും നിങ്ങള്‍ ആഹറ്റാ 
ദിച്ചു. ആയതിനാല്‍ നിങ്ങളെ ഞാന്‍ കിഴക്കു 
നിന്നുള്ളവര്‍ക്കു കൊടുക്കും. അവര്‍ നിങ്ങളുടെ 
ദേശം കയ്യടക്കുകയും അവിടെ അവരുടെ സൈ 
ന്യം കൂടാരങ്ങളടിക്കുകയും ചെയ്യും. അവര്‍ 
നിങ്ങളുടെ നടുക്കുജീവിക്കും. അവര്‍ നിങ്ങ 
ളുടെ ഫലങ്ങള്‍ തിന്നുകയും നിങ്ങളുടെ പാല്‍ 
കുടിക്കുകയും ചെയ്യും. 
ഞാന്‍ രബ്ബദയെ ഒട്ടകങ്ങള്‍ക്കുള്ള മേച്ചില്‍ 
സ്ഥലവും അമ്മോനെ ആടുകളുടെ മേച്ചില്‍പ്പു 
റവുമാക്കും. അപ്പോള്‍ നിങ്ങളറിയും ഞാനാണ്‌ 
യഹോവ എന്ന്‌. യഹോവ പറയുന്നു, യിസ്ധ്രാ 
യേലിന്‍െറെ വിനാശത്തില്‍ നിങ്ങള്‍ ആഹ്ദാദി 
ച്ചു. നിങ്ങള്‍ കൈകൊട്ടിയും നിലത്തു ചവി 
ട്ടിയും തിമിര്‍ത്തു. യിസ്ധരായേല്‍ദേശത്തെ 
നിങ്ങള്‍ പുച്ഛിച്ചു രസിച്ചു. "അതുകൊണ്ട്‌ 
നിങ്ങളെ ഞാന്‍ ശിക്ഷിക്കും. നിങ്ങള്‍ യുദ്ധ 
ത്തില്‍ സൈന്യം കവരാറുള്ളവിലപിടിച്ച 
വസ്തുക്കള്‍പോലെ ആയിത്തീരും. നിങ്ങളെ 
ഞാന്‍ മറ്റു രാജ്യങ്ങളില്‍നിന്നും വേര്‍പെടുത്തും. 
വിദൂരദേശങ്ങളില്‍ നിങ്ങള്‍ മരിക്കും. നിങ്ങ 
ളുടെ രാജ്യത്തെ ഞാന്‍ നശിപ്പിക്കും. അപ്പോള്‍ 
ഞാനാണ്‌ യഹോവ എന്ന്‌ നിങ്ങളറിയും.” 











മോവാബിനും സേയീരിനും 

എതിരെയുള്ള പ്രവചനം 
“എന്‍റ യജമാനനായ യഹോവ പറയുന്നു, 
“മോവാബും സേയീരും പറയുന്നു, “നോക്കൂ, 
യെഹൂദാഗ്ൃഹം മറ്റേതു രാഷ്ട്രവും പോലെ 
തന്നെയേ ഉള്ളൂ” എന്ന്‌. $മോവാബിന്‍െറ പാര്‍ 
ശ്വം ഞാന്‍ തുറന്നിടും- അതിന്‍റെ അതിര്‍ത്തി 
കളില്‍ തേജസ്സോടെ ഇരിക്കുന്ന ബേത്ത്‌-യെശീ 
മോത്ത്‌, ബാല്‍- മെയോന്‍, കിര്യഥയീം എന്നീ 
നഗരങ്ങളെ ഞാന്‍ എടുത്തുകളയും. 10എന്നിട്ട്‌ 
മോവാബിനെ ഞാന്‍ അമ്മോന്‍കാരോടൊലപ്പും 
കിഴക്കുള്ളവര്‍ക്കു കൊടുക്കും. നിങ്ങളുടെ ദേശം 
അവര്‍ക്കു കിട്ടും. അമ്മോന്യരെ ഞാന്‍ നശി 





S15 


പ്പിക്കും. അമ്മോന്യരെ അപ്പോള്‍ എല്ലാവരും 
മറക്കും. 1അങ്ങനെ മോവാബിനെ ഞാന്‍ 
ശിക്ഷിക്കും. അപ്പോള്‍ ഞാനാണ്‌ യഹോവ 
എന്ന അവരറിയും.” 


ഏദോമിനെതിരെയുള്ള പ്രവചനം 

12എന്‍െറ യജമാനനായ യഹോവ പറയു 
ന്നു, “ഏദോമിലെ ജനം യെഹുദാകൂടുംബ 
ത്തിനു നേര്‍ക്കു തിരിയുകയും പകരംവീട്ടു 
കയും ചെയ്തു. അവരോടു പ്രതികാരം ചെയ്ത 
തിനാല്‍ ഏദോമിലെ ജനം കുറ്റവാളികളാണ്‌.” 
13അതുകൊണ്ട്‌ എന്‍െറ യജമാനനായ യഹോവ 
പറയുന്നു, “ഏദോമിനെ ഞാന്‍ ശിക്ഷിക്കും. 
ഏദോമിലെ മനുഷ്യരെയും മൃഗങ്ങളെയും ഞാ൯ 
മുടിക്കും. തേമാ൯ മുതല്‍ ദേദാ൯ വരെയുള്ള 
ഏദോംദേശത്തെ മുഴുവനേ ഞാന്‍ ശൂന്യമാ 
ക്കും. ഏദോമിലെ ജനം യുദ്ധത്തില്‍ കൊല്ലപ്പെ 
ടും. 14എന്‍റെറ ജനമായ യിസ്രായേലിനെക്കൊ 
ണ്ട്‌ ഏദോമിനോടു ഞാന്‍ പകരംവീട്ടും. ഏദോ 





യെഹെസ്‌കേല്‍ 25:11-26:14 


പൂരങ്ങള്‍ തകര്‍ക്കുകയും ചെയ്യും. അവളുടെ 
മണ്ണിലെ മേല്‍മണ്ണു മുഴുവനും ഞാന്‍ വടിച്ചുക 
ഒയും. ടൈറിനെ ഞാനൊരു മൊട്ടപ്പാറയാക്കും. 
ടൈര്‍, സമുദ്രമദ്ധ്യത്തില്‍ ജനം വലവിരി 
ച്ചുണക്കുന്ന ന ഒരു സ്ഥലമായിത്തീരും. 
ഞാന്‍ പറഞ്ഞിരിക്കുന്നതിനാല്‍ അതു സംഭ 
വിക്കും!” രാഷ്ട്രങ്ങള്‍ക്ക്‌ ടൈര്‍ഭടന്മാര്‍ യുദ്ധ 
ത്തില്‍ കവര്‍ന്നെടുക്കുന്ന വിലപിടിച്ചവസ്തു 
പോലെയായിത്തീരും. ബ൯കരയിലുള്ള അവ 
ളുടെ പുത്രിമാര്‍ യുദ്ധത്തില്‍ കൊല്ലപ്പെടും. 
Se ce ഞാനാണു യഹോവയെന്ന്‌ അവര്‍ 
അറിയും.” 


നെബൂഖദ്നേസര്‍ ടൈറിനെ 
ആക്രമിക്കും 
എന്‍െറ യജമാനനായ യഹോവ ഇപ്രകാരം 
പറയുന്നു, “ടൈറിനെതിരെ ഞാന്‍ വടക്കു 
നിന്നും ഒരു ശത്രുവിനെ കൊണ്ടുവരും. ബാബി 





മിനോടുള്ള എന്‍റെ കോപവും ക്രോധവും 
അങ്ങനെ യിസ്രായേല്യര്‍ (൨ കടിപ്പിക്കും. 
ഞാനാണു പ്രതികാരം നിര്‍വ്വഹിച്ചതെന്ന്‌ അ 
പ്പോള്‍ ഏദോമിലെ ജനം അറിയും.” എന്‍െറ 
യജമാനനായ യഹോവ ഈ കാര്യങ്ങള്‍ പറ 
ഞ്ഞു. 








ഫെലിസ്ത്യര്‍ക്കെതിരെയുള്ള പ്രവചനം 

എന്‍െറ യജമാനനായ യഹോവ പറയു 
ന്നു, “ഫെലിസ്ത്യർ പ്രതികാരം ചെയ്തു. 
അവര്‍ അതീവക്രൂരന്മാരും വിദ്വേഷികളുമായി 
രുന്നു. എന്‍െറജനത്തെ നശിപ്പിക്കാന്‍ എക്കാല 
വും നിലനില്‍ക്കുന്ന പക അവര്‍ ഉള്ളില്‍ വചു 
കൊണ്ടുനടന്നു. 1അതുകൊണ്ട്‌ എന്‍െറ യജമാ 
നനായ യഹോവ പറഞ്ഞു, “ഫെലിസ്ത്ൃരെ 
ഞാന്‍ ശിക്ഷിക്കും. അതെ, ക്രേത്ൃയയില്‍ നിന്നുള്ള 
കുടിയേറ്റക്കാരെ ഞാന്‍ നശിപ്പിക്കും. കടല്‍ത്തീ 
രവാസികളില്‍ അവശേഷിക്കുന്നവരെ ഞാന്‍ 
അപ്പാടെ കൊന്നുമുടിക്കും. 1അവരോടു ഞാ൯ 
വലിയ പ്രതികാരം ചെയ്യും. അവരെ ഒരു പാഠം 
പഠിപ്പിക്കാന്‍ എന്‍െറ കോപത്തെ ഞാന്‍ അനു 
വദിക്കും. ഞാനവരോടു പ്രതികാരം നിര്‍വ്വ 
ഹിക്കുമ്പോള്‍ അവരറിയും ഞാനാണ്‌ 


യഹോവ എന്ന്‌!” 
പ്രവാസത്തിന്‍റെ പതിനൊന്നാംവര്‍ഷം 
2 മാസത്തിലെ ഒന്നാംതീയതി യഹോവ 
യൂടെ വചനം എന്നിലേക്കു വന്നു. അവന്‍ 
പറഞ്ഞു, മനുഷ്യപുത്രാ, യെരൂശലേമിനെ 
ടൈര്‍ പരിഹസിച്ചു. ടൈര്‍ ആഹ്ലാദത്തോടെ 
പറഞ്ഞു, “ആഹാ! ജനങ്ങളെ സംരക്ഷിക്കുന്ന 
നഗരകവാടമായിരിക്കുന്ന യെരൂശലേം തകര്‍ക്ക 
പ്പെടുന്നു, നഗരകവാടം എനിക്കായി തുറ 
ന്നിരിക്കുന്നു. നഗരം(യെരൂശലേം) നശിച്ചിക്ക 
പ്പെട്ടിരിക്കുന്നതിനാല്‍ എനിക്കതില്‍നിന്നും 
വിലപിടിച്ച വസ്തുക്കള്‍ സമൂദ്ധമായി കിട്ടും! 
3അതിനാല്‍, എന്‍െറ യജമാനനായ യഹോവ 
പറയുന്നു: “ടൈറേ, ഞാ൯ നിനക്കെതിരായിരി 
ക്കുന്നു! അനേകംരാഷ്ട്രങ്ങളെ ഞാന്‍ നിന 
ക്കെതിരെ യുദ്ധത്തിനു കൊണ്ടുവരും. കടല്‍പ്പു 
റത്ത്‌ തിരമാലകളെത്തുമ്പോലെ അവര്‍ പിന്നെ 
യും പിന്നെയും വരും.” 
ദൈവം പറഞ്ഞു, “ആ ശത്രുക്കള്‍ ടൈറിന്‍െറ 
മതിലുകള്‍ നശിപ്പിക്കുകയും അവളുടെ ഗോ 

















ടൈറിനെപ്പറ്റി ദുഃഖസന്ദേശം 


ലോണിലെ മഹാരാജാവായ നെബൂഖദ്നേസ 
രാണ്‌ ആ ശത്രൂ! അവന്‍ വലിയൊരു സൈന്യ 
ത്തെ കൊണ്ടുവരും. കുതിരകളും തേരുകളും 
കുതിരപ്പടയാളികളും അനേകമനേകം മറ്റു ഭട 
ന്മാരും ഉണ്ടായിരിക്കും. വ്യത്ൃസ്തരാജ്യങ്ങളില്‍ 
നിന്നുള്ളവരായിരിക്കും ആ ഭടന്മാര്‍. &വ൯കരയി 
ലുള്ള നിന്‍െറ പുത്രിമാരെ നെബൂഖദ്നേസര്‍ 
വധിക്കും. നിന്‍െറ നഗരത്തെ ആക്രമിക്കാന്‍ 
അവര്‍ ബലമുള്ള മതില്‍ കെട്ടും. നിന്‍െറ നഗര 
ത്തിനുചുറ്റും അവന്‍ ഒരു ഉപരോധക്കൂന നിര്‍ 
മ്മിക്കുകയും ഒരു പ്രതിരോധക്കോട്ട തന്‍െറ 
ഭടന്മാര്‍ക്ക്‌ പ്രതിരോധത്തിനായി ഉയര്‍ത്തുക 
യും ചെയ്യും. "നിന്‍െറ മതിലുകള്‍ പൊളിക്കാന്‍ 
അവന്‍ ഇടിക്കട്ടകള്‍ കൊണ്ടുവരും. കോടാലിക 
ള്‍കൊണ്ട്‌ അവന്‍ നിന്‍െറ ഗോപുരങ്ങള്‍ തക 
ര്‍ക്കും. 14അവരുടെ കുതിരകള്‍, അവയുടെ 
കാലിലെ പൊടികൊണ്ട്‌ നിങ്ങളെ മൂടാന്‍ 
പോന്നത്രയുണ്ടാകും. ബാബിലോണ്‍രാജാവ്‌ 
നിന്‍െറ നഗരകവാടങ്ങളിലൂടെ നഗരത്തിലേ 
ക്കു കടക്കുമ്പോള്‍ കുതിരപ്പടയാളികളുടെയും 
വണ്ടികളുടെയും തേരുകളുടെയും ശബ്ദംകൊ 
ണ്ട്‌ നിന്‍െറ മതിലുകള്‍ വിറയ്ക്കും. അതെ, 
അവര്‍ നിന്‍െറ നഗരത്തിലേക്കു പ്രവേശിക്കും. 
എന്തെന്നാല്‍ അതിന്‍െറ മതിലുകള്‍ തകര്‍ക്ക 
പ്പെടും. 1॥ബാബിലോണ്‍രാജാവ്‌ നിന്‍െറ നഗര 
ത്തിലൂടെ കുതിരപ്പുറത്തേറി വരും. അവന്‍െറ 
കുതിരകളുടെ കുളമ്പുകള്‍ നിന്‍െറ തെരുവുക 
ളില്‍ ആഞ്ഞുപതിക്കും. നിന്‍െറ ജനത്തെ 
അവന്‍ വാളുകള്‍ കൊണ്ടു വധിക്കും. നിന്‍െറ 
നഗരത്തിലെ ബലമുള്ള തൂണുകള്‍ നിലംപതി 
ക്കും. 12നിന്‍െറ സമ്പത്ത്‌ നെബൂഖദ്നേസരി 
നെറ ഭടന്മാര്‍ കവര്‍ന്നു കൊണ്ടുപോകും. നീ 
വില്‍ക്കാനിരിക്കുന്ന വസ്തുക്കള്‍ അപഹരിക്ക 
പ്പെടും. നിന്‍െറ മതിലുകളും പ്രസന്നശ്ൃഹ 
ങ്ങളും അവര്‍ തകര്‍ക്കും. സകലതും-നിന്‍െറ 
കല്ലും തടിയും കരിങ്കല്ലുംഅവര്‍ ചവറുപോ 
ലെ കടലിലേക്കെറിയും. 13അങ്ങനെ നിന്‍െറ 
ആനന്ദഗീതങ്ങള്‍ ഞാനവസാനിപ്പിക്കും. ജനം 
ഇനിയൊരിക്കലും നിന്‍റെ വീണ കേള്‍ക്കുക 
യില്ല. 4നിന്നെ ഞാന്‍ ഒരു മൊട്ടപ്പാറയാക്കും. 
മീന്‍വലകള്‍ വിരിക്കുന്നതിനുള്ള ഒരു സ്ഥലമാ 
യിത്തീരും നീ! ഇനി നീ പുനര്‍നിര്‍മ്മിക്കപ്പെ 
ടുകയില്ല. എന്തുകൊണ്ടെന്നാല്‍, യഹോവയാ 
കുന്ന ഞാ൯ അരുളിയിരിക്കുന്നു!'” എന്‍െറ യജ 
മാനനായ യഹോവ അക്കാര്യങ്ങള്‍ പറഞ്ഞു. 




















യെഹെസ്‌കേല്‍ 26:15-27:18 


മറ്റു രാഷ്ട്രങ്ങള്‍ ടൈറിനു 
വേണ്ടി വിലപിക്കും 

15എനന്‍െറെ യജമാനനായ യഹോവ ടൈറി 
നോടു ഇതു പറയുന്നു, “നിന്‍െറ വീഴ്ചയുടെ 
ശബ്ദം കേട്ട്‌ മദ്ധ്യധരണ്യാഴിയുടെ തീരത്തുള്ള 
രാജ്യങ്ങള്‍ വിറയ്ക്കും. നിന്‍െറയാളുകള്‍ക്കു 
മുറിവേല്‍ക്കുകയും അവര്‍ വധിക്കപ്പെടുകയും 
ചെയ്യുമ്പോഴാണതു സംഭവിക്കുക. 16അപ്പോള്‍ 
സമുദ്രതീര രാജ്യങ്ങളിലെ സകലനേതാക്കളും 
തങ്ങളുടെ സിംഹാസനങ്ങളില്‍നിന്നിറങ്ങുക 
യും തങ്ങളുടെ വ്യസനം പ്രകടിപ്പിക്കുകയും 
ചെയ്യും. അവര്‍ തങ്ങളുടെ അംഗവസ്ത്രങ്ങളും 
മനോഹരമായ അലങ്കാരവസ്ത്രങ്ങളും രും. 
പിന്നെ അവര്‍ തങ്ങളുടെ വിറയല്‍ വസ്ത്രമെ 
ന്നപോലെ ധരിക്കും. അവര്‍ ഭയന്നുവിറച്ച്‌ തറ 
യിലിരിക്കും. നീ എത്ര വേഗത്തിലാണു തകര്‍ക്ക 
പ്പെട്ടത്‌ എന്നതില്‍ അവര്‍ ഞെട്ടും. 17നിന്നെ 

റ്റി അവര്‍ ഈ ശോകഗീതം ആലപിക്കും, 

“ടൈറേ, നീയൊരു പ്രസിദ്ധനഗരമായി 
രുന്നു. നിന്നില്‍ വസിക്കാന്‍ ജനം കടല്‍ കടന്നു 
മെത്തി. നീ പ്രസിദ്ധയായിരുന്നു, എന്നാലി 
പ്പോള്‍ നശിച്ചിരിക്കുന്നു! നീ സമുദ്രതീരത്തെ 
ശക്തയായിരുന്നു. ടൈറും അവളുടെ നിവാസി 





816 


മ്രദ്ധ്യധരണ്യാഴിയുടെ ഹൃദയത്തിലാകുന്നു 
നിന്‍െറ അതിര്‍ത്തി. നിന്‍െറ നിര്‍മ്മാതാക്കള്‍ 
നിന്‍െറ സരന്ദര്യം കൂറ്റമറ്റതാക്കി. 

നിര്‍മ്മാതാക്കള്‍ നിന്‍െറ പലകകള്‍ സെനീ 
ര്‍പര്‍വ്വതത്തിലെ സൈപ്രസ്മരങ്ങള്‍ കൊണ്ടു 
ണ്ടാക്കി. നിന്‍െറ പായ്‌ മരമുണ്ടാക്കാന്‍ അവര്‍ 
ലെബാനോനിലെ ദേവദാരുമരം ഉപയോഗിച്ചു. 

നിനക്കു തുഴകളുണ്ടാക്കാന്‍ അവര്‍ ബാശാ 
നിലെ ഓക്കുമരങ്ങളുപയോഗിച്ചു. നിന്‍െറ 
മേല്‍ത്തട്ടിലെ മുറികളുണ്ടാക്കാന്‍ അവര്‍ സൈ 
പ്രസിലെ പൈ൯മരങ്ങളൂപയോഗിച്ചു. ആ 
മുറി ആനക്കൊമ്പുകൊണ്ട്‌ അവര്‍ അലങ്കരിച്ചു. 

"നിന്‍റെ കപ്പുല്‍പ്പായ ഉണ്ടാക്കാന്‍ അവര്‍ 
വര്‍ണ്ണാഭമായ ഈജിപ്തുലിന൯ ഉപയോഗിക്കു 
കയും അതു നിന്‍െറ കൊടിയായിത്തീരുകയും 
ചെയ്തു. നീലയും ചുമപ്പും തുണികളായിരു 
ന്നു നിന്‍െറ ആവരണം. സൈപ്രസ്തീരത്തു 
നിന്നുമുള്ളതായിരുന്നു അവ. 

സിീദോന്‍൯കാരും സര്‍വ്വാദുകാരും നിന്‍െറ 
കപ്പല്‍ തുഴഞ്ഞു. ടൈറേ, നിന്‍െറ ജ്ഞാനികളാ 
യിരുന്നു നിന്‍െറ കപ്പലിന്‍െറ നാവികര്‍. 
കല്പൂലിനെറ ഓരായമടയ്ക്കുവാന്‍ ഗെബെ 
നിലെ മൂപ്പന്മാരും ജ്ഞാനികളും കച്പലിലുണ്ടാ 





D 





കളും അവിടെ വസിക്കുന്നവരില്‍ ഭീതി പര 
ത്തി. 

18ണപ്പോള്‍ നിന്‍െറ വീഴ്ചയുടെ ദിനത്തില്‍ 
സമുദ്രതീരത്തുള്ള രാജ്യങ്ങള്‍ ഭയംകൊണ്ടു വിറ 
യ്ക്കും. സമുദ്രതീരത്ത്‌ നീ നിരവധി അധിനി 
വേശപ്രദേശങ്ങള്‍ സ്ഥാപിച്ചു. ഇപ്പോള്‍ 
നിന്‍െറ വിനാശത്തില്‍ അവര്‍ അമ്പരക്കുന്നു!”” 

19 എന്‍െറ യജമാനനായ യഹോവ ഇപ്രകാരം 
പറയുന്നു, “ടൈറേ, ഞാന്‍ നിന്നെ നശിപ്പിക്കും. 
നീ വയസ്സായ, ശുന്യമായൊരു നഗരമായിത്തീ 
രുകയും ചെയ്യും. ആരും അവിടെവസിക്കുക 
യില്ല. സമുദ്രത്തെ ഞാന്‍ നിന്‍െറമേല്‍കൂടി ഒഴു 
ക്കും. പെരുവെള്ളം നിന്നെമൂടും. 2നിന്നെ ഞാന്‍ 
ആ അഗാധതയിലേക്കയയ്ക്കും- മരിച്ച വരുടെ 
ലോകത്തേക്ക്‌. നീ പണ്ടു മരിച്ചവരോടു ചേരും. 
നിന്നെ ഞാന്‍ മറ്റെല്ലാ, വൃദ്ധ,ശൂന്യനഗ 
രങ്ങളെയും പോലെ താഴേക്കയയ്ക്കും. പാതാള 
ത്തിലേക്കു പോകുന്ന മറ്റെപ്പാവരോടുമൊപ്പം 
നീ വസിക്കും. പിന്നെ, ആരും നിന്നില്‍ വസി 
ക്കുകയില്ല. ഇനിയൊരിക്കലും ജീവിക്കുന്നവ 
രുടെ ദേശത്തു നീ അറിയപ്പെടില്ല! 2നിനക്കു 
സംഭവിച്ചതില്‍ അന്യജനതകള്‍ ഭയപ്പെടും. നീ 
അവസാനിക്കും! മനുഷ്യര്‍ നിന്നെ തേടുമെങ്കി 














ലും അവരൊരിക്കലും നിന്നെ കണ്ടെത്തുക 
യില്ല!” എന്‍െറ യജമാനനായ യഹോവ പറയു 
ന്നതാണിത്‌. 


ടൈര്‍-സമുദ്രതീരത്തെ മഹാ 
വാണിജ്യകേന്ദ്രം 
Df യഹോവയുടെ അരുളപ്പാട്‌ വീണ്ടും 
എനിക്കുണ്ടായി. അവന്‍ പറഞ്ഞു, 2“മനു 
ഷ്യപുത്രാ, ടൈറിനെല്ലറ്റി ഈ ശോകഗാനം 
പാടുക. 3ടൈറിനെച്ലറ്റി ഇക്കാര്യങ്ങള്‍ പറ 
യുക, 

“ടൈറേ, നീ സമുദ്രത്തിന്‍റെ കവാടമാകുന്നു. 
നീ അനേകംരാഷ്ട്രങ്ങളുടെ വ്യാപാരിയായി 
രുന്നു. തീരത്തുള്ള നിരവധിരാജ്യങ്ങളിലേക്കു 
നീ സഞ്ചരിക്കുന്നു.” എന്‍റെ യജമാനനായ 
യഹോവ ഇക്കാര്യങ്ങള്‍ പറയുന്നു, “്‌ടൈറേ, 
നീ അതിസുന്ദരിയെന്നു സ്വയം കരുതുന്നു. നീ 
സരന്ദര്യസമ്പൂര്‍ണ്ണയെന്നു സ്വയം കരുതുന്നു! 








യിരുന്നു. സമുദ്രത്തിലെ സകലകചപ്പലുകളും 
നാവികന്മാരും നിന്നോടു കച്ചവടം ചെയ്യാന്‍ 
വന്നു.” 

10“പാര്‍സിക്കാരും ലൂദുകാരും പൂതുകാരും 
നിന്‍െറ സൈനൃത്തിലുണ്ടായിരുന്നു. അവര്‍ 
നിന്‍െറ പടയാളികളായിരുന്നു. അവര്‍ തങ്ങ 
ളുടെ പരിചകളും ശിരസ്ത്രങ്ങളും നിന്‍െറ 
ചുവരില്‍ തൂക്കിയിട്ടു. അവര്‍ നിന്‍െറ നഗര 
ത്തിന്‌ മഹത്വവും തേജസ്സും കൊണ്ടുവന്നു. 
നിന്‍െറ സൈന്യത്തോടൊപ്പം അര്‍വ്വാദുകാ 
രും നിന്‍െറ നഗരത്തിനുചുറ്റുമുള്ള കോട്ടയില്‍ 
പാറാവുകാരായിരുന്നു. ഗമ്മാദുകാര്‍ നിന്‍െറ 
ഗോപുരങ്ങളിലായിരുന്നു. നിന്‍െറ നഗരത്തി 
നുചുറ്റുമുള്ള ചുമരുകളില്‍ അവര്‍ തങ്ങളുടെ 
പരിചകള്‍ തൂക്കി. നിന്‍െറ സനന്ദര്യത്തെ 
അവര്‍ സമ്പൂര്‍ണ്ണമാക്കി.. 

1നിനന്‍െറ സമ്പദ്സമൃദ്ധികൊണ്ട്‌ തര്‍ശീശ്‌ 
നീയുമായുള്ള കച്ചവടം തുടര്‍ന്നു. വെള്ളിയും 
ഇരുമ്പും നാകവും ഈയവും ഒക്കെ തന്ന്‌ 
നിന്നില്‍നിന്നും വസ്തുക്കള്‍ വാങ്ങി. ഗ്രീക്കു 
കാരും തുര്‍ക്കിക്കാരും കരിങ്കടലിനു ചുറ്റുമുള്ള 
ദേശക്കാരും നീയുമായി വ്യാപാരബന്ധം പുല 
ര്‍ത്തി. നിന്‍െറ സാധനങ്ങള്‍ക്കു അവര്‍ അടിമ 
കളെയും ഓടും പകരം നല്‍കി. 4്തോഗര്‍മ്മാദേ 
ശക്കാര്‍ തങ്ങള്‍ വാങ്ങിയ സാധനങ്ങള്‍ക്ക്‌ 
പകരം കുതിരകളെയും തേര്‍ക്കുതിരകളെയും 
കോവര്‍കഴുതകളെയും നല്‍കി. 1ദോദാന്‍കാര്‍ 
ക്കും നീയുമായി വ്യാപാരബന്ധം ഉണ്ടായി 
രുന്നു. നീ നിന്‍െറ വസ്തുക്കള്‍ നിരവധിസ്ഥ 
ലങ്ങളില്‍ വിറ്റു. ജനം ആനക്കൊമ്പും കരിന്താ 
ളിത്തടിയും നിനക്കുപകരംതന്നു. 16നിനക്കു 
നിരവധി നല്ല സാധനങ്ങളുള്ളതിനാല്‍ ആരാം 
നീയുമായി കച്ചവടം നടത്തി, മരതകവും 
ചുകപ്പു തുണിയുംനേര്‍ത്ത ചിത്രത്തുണികളും 
നേര്‍ത്ത ലിനനും പവിഴവും പത്മരാഗവും 
അവര്‍ വ്യാപാരം നടത്തി. 

17“യെഹുദക്കാരും യിസ്രായേല്‍ ദേശക്കാരും 
നീയുമായി വ്യാപാരം നടത്തി. നിന്നില്‍നി 
ന്നും വാങ്ങിയ സാധനങ്ങള്‍ക്ക്‌ അവര്‍ ഗോത 
മ്പും ഒലീവും ആദ്യത്തെ അത്തിപ്പഴവും തേനും 
തൈലവും സുഗന്ധതൈലവും നല്‍കി. 18ദമ 














817 


സ്ക്കസ്‌ നല്ലൊരു ഉപഭോക്താവായിരുന്നു. 
നിന്‍െറ നിരവധി മഹദ്വസ്തുക്കളും അവര്‍ 
കച്ചവടം നടത്തി. ആ സാധനങ്ങള്‍ക്കായി 
അവര്‍ ഹെല്‍ബോനിലെ വീഞ്ഞും വെള്ളക്ക 
മ്പിളിയും പകരം തന്നു. നീ വിറ്റസാധനങ്ങ 
ള്‍ക്കു പകരമായി വേദാനും യാവാനും ഈസാ 
ലിലെ നൂലും വാര്‍പ്പിരുമ്പും ലവംഗവും കരി 
മ്പും തന്നു. മിദേദാനും നല്ല വാണിജ്യം നടത്തി. 
ജീനിത്തുണിയുണ്ടാക്കാനുള്ള വസ്തു അവര്‍ 
നിനക്കു നല്‍കി. 2അറബ്യയും സകലകേദാര്‍ 
നേതാക്കളും ചെമ്മരിയാടുകളെയും ആണാടു 
കളെയും കോലാടുകളെയും നിന്‍െറ സാധന 
ങ്ങള്‍ക്കു പകരംതന്നു. 2ശേബയിലെയും രമയി 
ലെയും വ്യാപാരികള്‍ നീയുമായി കച്ചവടം 
നടത്തി. എല്ലാത്തരം മികച്ച സുഗന്ധവ്യജ്ഞ 
നങ്ങളും അമൂല്യരത്നങ്ങളും സ്വര്‍ണ്ണവും അവര്‍ 
നിന്‍െറ സാധനങ്ങള്‍ക്കു പകരംനല്‍കി. 23ഹാ 
രാനും കല്‍നെയും ഏദെനും ശേബയിലെയും 
അശ്ശൂരിലെയും കില്‍മദിലെയും വ്യപാരികളും 
നീയുമായി വ്യാപാരം നടത്തി. 24മികച്ച തുണി 
കളും നീലനിറവും ചിത്രത്തുന്നലുമുള്ള തുണി 
കളും പലനിറങ്ങളിലുള്ള വിലപിടിച്ച പരവ 
താനികളും നിറച്ചു നന്നായി ചരടുകൊണ്ടു 
കെട്ടിയ ഭാണ്ഡങ്ങളും അവര്‍ നല്‍കി. ഇതൊ 
ക്കെയാണ്‌ അവര്‍ നിങ്ങളുമായി വ്യാപാരം നട 
ത്തിയ സാധനങ്ങള്‍. 25നീ വിറ്റസാധനങ്ങള്‍ 
തര്‍ശീശിലെ കപ്പലുകള്‍ കൊണ്ടുപോയി. 

“ടൈറേ, നീ അത്തരം ചരക്കുകപ്പലിലൊന്നി 
നെപ്പോലെയാകുന്നു. നിരവധിസമ്പത്തുമായി 
നീ കടലിലൂടെ പോകുന്നു. 

26നിനന്‍െറ തുഴച്ചില്‍ക്കാര്‍ നിന്നെ അഗാധ 
സമുദ്രത്തിലേക്കു നയിച്ചു. പക്ഷേ അതിശക്ത 
മായൊരു കിഴക്കന്‍കാറ്റ്‌ സമുദ്രമദ്ധ്യത്തില്‍വച്ചു 
നിന്നെ തകര്‍ക്കും. 

27നിന്‍െറ സമ്പത്തു മുഴുവനും കടലില്‍ ചിത 
റൂകയും ചെയ്യും. നീ കൊടുക്കുകയും വാങ്ങു 
കയും ചെയ്യുന്ന സകലസമ്പത്തും കടലി 
ലേക്കു ചിതറിവീഴും. നാവികരും അമരക്കാരും 
നിന്‍െറ കപ്പലിന്‍െറ പലകകളുടെ വിടവട 
യ്ക്കുന്നവരുമടക്കം സകല കുപ്പല്‍ജോലിക്കാരും 
കടലിലേക്കു ചിതറിവീഴും. നിന്‍െറ കച്ചവട 
ക്കാരും ഭടന്മാരും നിന്‍െറ കൂടെയുണ്ടായിരുന്ന 
സകലരും കടലില്‍ മുങ്ങിപ്പോകും. നീ നശിപ്പി 
ക്കപ്പെടുന്ന ദിവസമാണതു സംഭവിക്കുക! 

28*നിനന്‍െറെ വ്യാപാരികളെ നീ വിദൂരങ്ങളി 
ലേക്കയച്ചു. നിന്‍െറ അമരക്കാരുടെ നിലവിളി 
കേട്ട്‌ ആ സ്ഥലങ്ങള്‍ ഭയന്നു വിറയ്ക്കും! 

29തുഴക്കാരെല്ലാം അവരുടെ കചപ്പലില്‍നിന്നു 
ചാടും. നാവികരും അമരക്കാരും കരയില്‍ 
നില്‍ക്കും. 

3%4അവര്‍ നിന്നെപ്പറ്റി വളരെ പരിതപിക്കും. 
നിനക്കായി അവര്‍ വല്ലാതെ കരയുകയും കണ്ണീ 
രൊഴുക്കുകയും ചെയ്യും. അവര്‍ തങ്ങളുടെ തല 
യില്‍ പൊടിയിടുകയും ചാരത്തില്‍ കിടന്നു 
രുളുകയും ചെയ്യും. 

31നിനക്കായി അവര്‍ സ്വന്തം തല മുണ്ഡനം 
ചെയും. അവര്‍ വ്യസനത്തിന്‍െറ വസ്ത്രങ്ങള്‍ 
ധരിക്കും. മരിച്ചവര്‍ക്കുവേണ്ടി കരയുന്നവനെ 
പ്പോലെ അവര്‍ കരയും. 

32“കരച്ചിലിനിടയില്‍ അവര്‍ നിന്നെ്പറ്റിയു 
ള്ള ഈ ദു:ഖഗാനം പാടുകയും നിന്നെയോര്‍ 
ത്ത്‌ വിലപിക്കുകയും ചെയ്യും. 

“ടൈറിനെപ്പോലെ ആരുമില്ല! സമുദ്രമദ്ധ്യ 
ത്തില്‍വച്ച്‌ ടൈര്‍ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു! 
































യെഹെസ്‌കേല്‍ 27:19-28:10 


33നിന്‍െറെ വ്യാപാരികള്‍ കടലുകള്‍ കടന്നു 
പോയി. നീ നിന്‍െറ മഹാസമ്പത്തും വില്പന 
ചരക്കുകളും കൊണ്ട്‌ നിരവധിപേരെ സംതൂൃ 
പ്തരാക്കി. ഭൂമിയിലെ രാജാക്കന്മാരെ നീ ധനി 
കരാക്കി! 

4എന്നാല്‍ നീയിപ്പോള്‍ സമുദ്രത്താലും 
അഗാധതയാലും തകര്‍ക്കപ്പെട്ടിരിക്കുന്നു. 
നിന്‍െറ വില്ലനച്ചരക്കുകളും നിന്‍െറ ജനവും 
വീണിരിക്കുന്നു. 

35നിന്നെ്പറ്റി കേട്ട സകല തീരവാസികളും 
ഞെട്ടി. അവരുടെ രാജാക്കന്മാര്‍ ഭയങ്കരമായി 
പേടിച്ചു. അവരുടെ മുഖം ആ ഞെട്ടലിനെ 
പ്രതിബിംബിപ്പിക്കുന്നു. 

36അന്യരാജ്യങ്ങളിലെ വ്യാപാരികള്‍ നിന്‍െറ 
നേര്‍ക്കു ചുളംവിളിക്കുന്നു. നിനക്കു സംഭവിച്ച 
കാര്യങ്ങള്‍ ജനത്തെ ഭയപ്പെടുത്തും. എന്തുകൊ 
ണ്ടെന്നാല്‍ നീ അവസാനിച്ചിരിക്കുന്നു. നീ 
എന്നെന്നേക്കും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു.”” 








ദൈവത്തെപ്പോലെയെന്ന്‌ 
ടൈര്‍ സ്വയം കരുതുന്നു 
78 യഹോവയുടെ അരുളപ്പാട്‌ എനിക്കു 
ണ്ടായി. അവന്‍ പറഞ്ഞു, 2“മനുഷ്യ 
പുത്ര, ടൈറിന്‍െറ ഭരണാധിപനോടു പറ 
യുക, “എന്‍െറ യജമാനനായ യഹോവ ഇപ്ര 
കാരം പറയുന്നു, 

“നീ വലിയ അഹങ്കാരിയാകുന്നു! നീ പറയു 
കയാണ്‌, “ഞാനൊരു ദൈവമാകുന്നു! സമുദ്രങ്ങ 
ളുടെ മദ്ധ്യത്തില്‍ ദൈവങ്ങളുടെ ഇരിപ്പിട 
ത്തില്‍ ഞാനിരിക്കുന്നു.” 

“പക്ഷേ നീയൊരു മനുഷ്യനാണ്‌, ദൈവമല്ല! 
നീ ദൈവമാണെന്ന്‌ നീ മാത്രമാണു കരുതുന്നത്‌. 

ദദാനിയേലിനെക്കാള്‍ ജ്ഞാനിയെന്ന്‌ നീ 
സ്വയം കരുതുന്നു! സകലരഹസ്യങ്ങളും നിന 
ക്കു കണ്ടുപിടിക്കാനാവുമെന്ന്‌ നീ കരുതുന്നു! 

നിന്‍െറ ജ്ഞാനവും ധാരണാശക്തിയും വഴി 
നിനക്ക്‌ അനവധി സ്വത്തു ലഭിച്ചിരിക്കുന്നു. 
നിന്‍െറ ഖജനാവില്‍ നീ സ്വര്‍ണ്ണവും വെള്ളി 
യും നിറച്ചു. 

ടനിന്‍െറ മഹാജ്ഞാനത്താലും കച്ചവടത്താ 
ലും നിന്‍െറ സ്വത്ത്‌ നീ വര്‍ദ്ധിപ്പിച്ചു. ഇപ്പോള്‍ 
ആ സമ്പത്തിനാല്‍ നീ അഹങ്കരിക്കുകയും 
ചെയ്യുന്നു. 

അതിനാല്‍ എന്‍െറ യജമാനനായ യഹോവ 
ഇപ്രകാരം പറയുന്നു, ടൈറേ, നീയൊരു ദൈ 
വത്തെപ്പോലെയായിരുന്നുവെന്നു സ്വയം 
കരുതി. 

"നിനക്കെതിരെ ഞാന്‍ വിദേശീയരെ യുദ്ധ 
ത്തിനു കൊണ്ടുവരും. രാഷ്ട്രങ്ങള്‍ക്കിടയില്‍ 
ഏറ്റവും ക്രൂരന്മാരാണവര്‍! നിന്‍െറ ജ്ഞാന 
ത്തിന്‍റെ മനോഹാരിതയ്ക്കെതിരെ, ജ്ഞാനം 
കൊണ്ടു നീ നേടിയ വസ്തുക്കള്‍ക്കെതിരെ 
അവന്‍ തനന്‍െറവാളുപയോഗിക്കും. നിന്‍െറ 
മഹത്വം അവര്‍ നശിപ്പിക്കും. 

അവര്‍ നിന്നെ കുഴിമാടത്തിലേക്കു കൊണ്ടു 
വരും. കടലില്‍ വച്ചു മരിച്ചനാവികനെപ്പോ 
ലെയായിത്തീരും നീ. 

9“ഞാനൊരു ദൈവമാകുന്നു” എന്ന്‌ നിന്‍െറ 
കൊലയാളിയോട്‌ അപ്പോഴും നീ പറയുമോ? 
ഇല്ല! നിന്നെ മുറവേല്ലിക്കുന്നവരുടെ കൈയില്‍ 
നീയൊരു വെറുംമനുഷ്യനാണ്‌, ദൈവമല്ല. 

10അപരിചിതര്‍ നിന്നെ പരിച്ഛേദിക്കപ്പെ 
ടാത്തവനെപ്പോലെ കരുതുകയും വധിക്കുകയും 
ചെയും. ഞാന്‍ കല്പന നല്‍കിയതിനാല്‍ 




















യെഹെസ്‌കേല്‍ 28:11-29:5 


1” 


അതൊക്കെ സംഭവിക്കും!” എന്‍റ യജമാന 
നായ യഹോവ ഇക്കാര്യങ്ങള്‍ പറഞ്ഞു. 
യഹോവയുടെ അരുളപ്പാട്‌ എനിക്കുണ്ടാ 
യി. അവന്‍ പറഞ്ഞു, 12“മനുഷ്യപൂത്രാ, ടൈ 
റിലെ രാജാവിനെപ്പറ്റിയുള്ള ഈ ശോകഗാനം 
പാടുക. അവനോടു പറയുക, “എന്‍റെ യജമാ 
നനായ യഹോവ ഇപ്രകാരം പറയുന്നു, 

“നീ സമ്പൂര്‍ണ്ണതയുടെ മുദ്രയുള്ളവനായി 
രുന്നു. നിന്നില്‍ ജ്ഞാനം നിറഞ്ഞിരുന്നു. നീ 
സൌന്ദര്യം തികഞ്ഞവനായിരുന്നു. 

13നീ ദൈവത്തിന്‍െറ ഉദ്യാനമായ ഏദെനി 
ലൂണ്ടായിരുന്നു. വിലപിടിച്ച എല്ലാ കല്ലുകളും 
-പവിഴവും പുഷ്പരാഗവും രത്നവും ഗോമേ 
ദകവും ഗോമേദക മാര്‍ബിളും ഇന്ദ്രനീലവും 








818 


വവും യജമാനനുമായ യഹോവ ഇപ്രകാരം 
പറയുന്നു, 

“സീദോനേ, ഞാന്‍ നിനക്കെതിരാകുന്നു! 
നിന്‍റെ ജനം എന്നെ ആദരിക്കാന്‍ പഠിക്കും! 
സീദോനെ ഞാന്‍ ശിക്ഷിക്കും. അപ്പോള്‍, ഞാ 
നാകുന്നു യഹോവയെന്നു ജനം അറിയും. 
അപ്പോള്‍ ഞാന്‍ വിശുദ്ധനെന്നു ജനം മനസ്സി 
ലാക്കുകയും എന്നെ അപ്രകാരം കരുതുകയും 
ചെയ്യും. 

23സീദോന്‍ ഞാന്‍ രോഗങ്ങളും മരണവും 
അയയ്ക്കും. നഗരത്തിനുള്ളിലുള്ള അനേകര്‍ 
മരിക്കുകയും ചെയ്യും. നഗരത്തിനുപുറത്തുള്ള 
വാള്‍ അനേകരെ കൊല്ലും. ഞാനാണു യഹോ 


1” 


വയെന്ന്‌ അവരപ്പോള്‍ അറിയും! 











വൈഡുൂര്യവും മരതകവും കൊണ്ടു പൊതിയ 
പ്പെട്ടവനായിരുന്നു. ആ കല്ലുകളോരോന്നും 
സ്വര്‍ണ്ണത്തിലുറപ്പിച്ചിരുന്നു. നീ സൃഷ്ടിക്ക 
പ്പെട്ട ദിവസംതന്നെ ഈ സനന്ദര്യങ്ങളെല്ലാം 
നിനക്കുവേണ്ടി മാത്രമായി തയ്യാറാക്കപ്പെട്ടതാ 
ണ്‌. ദൈവം നിന്നെ കരുത്തനാക്കി. 

14അഭിഷിക്തരായ കെരുബുകളില്‍ ഒരുവനാ 
യിരുന്നു നീ. നിന്‍െറ ചിറകുകള്‍ എന്‍െറ സിം 
ഹാസനത്തിനുമേല്‍ വിരിച്ചിരിക്കുന്നു. നിന്നെ 
ഞാന്‍ ദൈവത്തിന്‍െറ വിശുദ്ധപര്‍വൃതത്തിലി 
രുത്തുകയും ചെയ്തു. അഗ്നിപോലെ തിള 
ങ്ങിയ രത്ങങ്ങള്‍ക്കിടയില്‍ നീ നടന്നു. 

ഞാന്‍ സൃഷ്ടിച്ചപ്പോള്‍ നീ നീതിമാനും 
വിശ്വസ്തനുമായിരുന്നു. പക്ഷേ നീ പിന്നീട്‌ 
ദുഷ്ടനായിത്തീര്‍ന്നു. 

16നിന്‍െറ വ്യാപാരം നിനക്കനവധി ധനം 
നേടിത്തന്നു. പക്ഷേ അതും നിന്നില്‍ ക്രൂരത 
നിറച്ചു. നീ പാപവും ചെയ്തു. അതിനാല്‍ 
നിന്നെ ഞാനൊരു അഴുക്കു വസ്തുവിനെപ്പോ 
ലെ പരിഗണിച്ചു- ദൈവത്തിന്‍െറ പര്‍വ്വത 
ത്തില്‍നിന്നും നിന്നെ ഞാന്‍ എറിഞ്ഞു. വിശി 
ഷ്ട കെരുബുമാലാഖമാരിലൊരുവനായിരുന്നു 
നീ. നിന്‍െറ ചിറകുകള്‍ എന്‍െറ സിംഹാസന 
ത്തിനുമേലെ വിടര്‍ന്നു. പക്ഷേ അഗ്നിപോ 
ലെ ജ്വലിച്ച രതങ്ങള്‍ക്കിടയില്‍നിന്നും നിന്നെ 
ഞാന്‍ തുരത്തി. 

17നിന്‍െറെ സൌന്ദര്യം നിന്നെ അഹങ്കാരിയാ 
ക്കി. നിന്‍െറ മഹത്വം നിന്‍െറ ജ്ഞാനത്തെ 
തളര്‍ത്തി. അതിനാല്‍ നിന്നെ ഞാന്‍ നിലത്തേ 
ക്കെറിഞ്ഞു. മറ്റു രാജാക്കന്മാര്‍ ഇപ്പോള്‍ നിന്നെ 
തുറിച്ചു നോക്കുകയും ചെയ്യുന്നു. 

18നീ നിരവധി അനീതികള്‍ ചെയ്തു. നീ 
കുബുദ്ധിയായൊരു കച്ചവടക്കാരനായിരുന്നു. 
അങ്ങനെ നീ വിശുദ്ധസ്ഥലത്തെ അശുദ്ധ 
മാക്കി. അതിനാല്‍ ഞാന്‍ നിനക്കുള്ളില്‍നിന്നു 
തന്നെ തീകൊണ്ടുവന്നു. അതു നിന്നെ എരിച്ചു! 
നീ കത്തിച്ചാമ്പലായി നിലത്തുവീണു. ഇപ്പോ 
ഴെല്ലാവര്‍ക്കും നിന്‍റെ അവമതി കാണാ 
നാകൂന്നു. 

19നിനക്കെന്തു സംഭവിച്ചു എന്നറിഞ്ഞ്‌ അന്യ 
രാജ്യക്കാരെല്ലാം ഞെട്ടിയിരിക്കുന്നു. മനുഷ്യരെ 
വളരെ ഭയപ്പെടുത്താന്‍ നിനക്കെന്തു സംഭവി 
ച്ചു. നീ എന്നെന്നേക്കുമായി നശിപ്പിക്കപ്പെട്ടി 
രിക്കുന്നു.” 




















സീദോനിനെതിരെയുള്ള സന്ദേശം 
24യഹോവയുടെ അരുളപ്പാട്‌ എനിക്കുണ്ടാ 
യി. അവന്‍ പറഞ്ഞു, 21“മനുഷ്യപുത്രാ, സീദോ 
നിലേക്കു നോക്കി ആ സ്ഥലത്തിനെതിരെ പ്രവ 
ചിക്കുക. 2അവരോടു പറയുക, “എന്‍െറ ദൈ 





രാഷ്ട്രങ്ങള്‍ യിസ്രായേലിനെ പരിഹ 
സിക്കുന്നതവസാനിപ്പിക്കും 

24““യിസ്രായേലിനു ചുറ്റുമുള്ള രാഷ്ട്രങ്ങള്‍ 
അവളെവെറുത്തു. പക്ഷേ ആ രാഷ്ട്രങ്ങള്‍ക്കു 
ദുരന്തങ്ങള്‍ സംഭവിക്കും. പിന്നെ യിസ്രായേല്‍ 
കുടുംബത്തെ ഉപദ്രവിക്കാന്‍ കൂര്‍ത്ത മുള്ളു 
കളോ മുശള്‍പ്പടര്‍പ്പുകളോ ഉണ്ടായിരിക്കില്ല. 
ഞാനാണവരുടെ യഹോവയാകുന്ന ദൈവ 
മെന്ന്‌ അവരറിയുകയും ചെയ്യും.” 

25 എന്‍െറ യജമാനനായ യഹോവ ഇപ്രകാരം 
പറഞ്ഞു, “യിസ്രായേലുകാരെ ഞാന്‍ അന്യ 
രാജ്യങ്ങള്‍ക്കിടയില്‍ ചിതറിച്ചു. പക്ഷേ യിസ്ധ്രാ 
യേലിനന്‍െറ കുടുംബത്തെ ഞാന്‍ വീണ്ടും ഒരുമി 
ചുകുട്ടും. അപ്പോള്‍ ആ രാഷ്ട്രങ്ങള്‍ ഞാന്‍ 
വിശുദ്ധനാണെന്നറിയും. എന്നോട്‌ അപ്രകാരം 
പെരുമാറുകയും ചെയ്യും. ആ സമയം യിസ്ധ്രാ 
യേലുകാര്‍ അവരുടെ ദേശത്തുവസിക്കും. 
എന്‍െറ ദാസനായ യാക്കോബിനു ഞാന്‍ നല്‍ 
കിയതാണ്‌ ആ സ്ഥലം. 2ആ സ്ഥലത്ത്‌ അവര്‍ 
സുരക്ഷിതരായി വസിക്കും. അവര്‍ വീടുകള്‍ 
പണിയുകയും മുന്തിരിത്തോപ്പുകള്‍ നടുകയും 
ചെയ്യും. അവര്‍ക്കുചുറ്റുമുള്ള, അവരെ വെറുത്ത 
രാഷ്ട്രങ്ങളെ ദൈവമായ ഞാന്‍ ശിക്ഷിക്കും. 
അനന്തരം യിസ്രായേലുകാര്‍ സുരക്ഷിതരായി 
വസിക്കും. ഞാനാണവരുടെ ദൈവമാകുന്ന 
യഹോവയെന്ന്‌ അവരറിയുകയും ചെയ്യും.” 








ഈജിപ്തിനെതിരെയുള്ള സന്ദേശം 

പ്രവാസത്തിന്റെ പത്താം വര്‍ഷം 
പത്താം മാസത്തിന്‍െറ (ജനുവരി) പന്ത്ര 
ണ്ടാം തീയതി എന്‍റെ യജമാനനായ യഹോവ 
യുടെ സന്ദേശം എനിക്കു ലഭിച്ചു. അവന്‍ 
പറഞ്ഞു, “മനുഷ്യപുത്രാ, ഈജിപ്തിലെ രാജാ 
വായ ഫറവോനന്‍െറ നേരെ നോക്കുക. എനി 
ക്കുവേണ്ടി അവനും മുഴുവന്‍ ഈജിപ്തിനും 
എതിരായി പ്രവചിക്കുക. 3ഇങ്ങനെ പയുക, 
“എന്‍െറ യഹോവയാകുന്ന ദൈവം ഇപ്രകാരം 
പറയുന്നു, 

“ഈജിപ്തിലെ രാജാവായ ഫറവോനേ, 
ഞാന്‍ നിനക്കെതിരാകുന്നു. നൈല്‍നദീതീര 
ത്തു കിടക്കുന്ന അവന്‍െറ വലിയ ഭീകരജീവി 
യാണു നീ. നീ പറയുന്നു, “ഇതെന്‍റെ നദിയാ 
ണ്‌! ഞാനാണിതിനെ സൃഷ്ടിച്ചത്‌!” 

4്്‌*പക്ഷേ ഞാന്‍ നിന്‍റെ താടിയെല്ലില്‍ 
കൊളൂത്തിടും. നൈല്‍നദിയിലെ മത്സ്യങ്ങള്‍ 
നിന്‍െറ ചെതുമ്പലുകളില്‍ പറ്റിപ്പിടിക്കും. 
നിന്നെയും നിന്‍െറ മത്സ്യങ്ങളെയും നിന്‍െറ 
നദികളില്‍ നിന്നും ഞാന്‍ പൊക്കിയെടുത്ത്‌ 








819 


തീരത്തേക്കിടുകയും വിജനതയില്‍ ഉപേക്ഷി 
ക്കുകയും ചെയ്യും. നീ നിലത്തുവീഴും, ആരും 
നിന്നെ എടുത്ത്‌ കുഴിച്ചിടുകയില്ല. നിന്നെ 
ഞാന്‍ കാട്ടുമൃഗങ്ങള്‍ക്കും കാട്ടുപക്ഷികള്‍ക്കും 
നല്‍കും. നീ അവര്‍ക്കു ഭക്ഷണമായിത്തീരും. 

അപ്പോള്‍ ഈജിപ്തില്‍ വസിക്കുന്ന സക 
ലജനവും ഞാനാണു യഹോവയെന്നറിയും! 
ഞാനെന്തുകൊണ്ട്‌ ഇക്കാര്യങ്ങളൊക്കെ 
ചെയ്യും? എന്തുകൊണ്ടെന്നാല്‍ യിസ്രായേല്‍ 
ജനത താങ്ങിനായി ഈജിപ്തിലേക്കു ചാഞ്ഞു. 
പക്ഷേ ഈജിപ്ത്‌ ഒരു ഞാങ്കണവടി മാത്രമാ 
യിരുന്നു. 

സയിസ്രായേലുകാര്‍ താങ്ങിനായി ഈജിപ്തി 
ലേക്കു ചാഞ്ഞു. പക്ഷേ ഈജിപ്ത്‌ അവരുടെ 
കൈകളിലും തോളുകളിലും തുളഞ്ഞുകയറുക 
മാത്രമായിരുന്നു. അവര്‍ നിന്‍െറെമേല്‍ താങ്ങി 
നായി ചാഞ്ഞു, പക്ഷേ നീ ഒടിഞ്ഞു പോയി 
അവരുടെ നടുവുടളുക്കി.” 

അതിനാല്‍ എന്‍െറ യജമാനനായ യഹോവ 
ഇപ്രകാരം പറയുന്നു, “നിനക്കെതിരെ ഞാനൊ 
രൂ വാളുകൊണ്ടു വരും. നിന്‍െറ സകല മനുഷ്യ 
രെയും മൃഗങ്ങളെയും ഞാന്‍ നശിപ്പിക്കും. 

ഈജിപ്ത്‌ ശുന്യമാവുകയും നശിപ്പിക്കപ്പെ 
ടുകയും ചെയും? അപ്പോള്‍ ഞാനാണു യഹോ 
വയെന്ന്‌ അവരറിയും. 
ദൈവം പറഞ്ഞു, “ഞാനെന്തിനിങ്ങനെയൊ 
ക്കെ ചെയ്യുമെന്നോ? എന്തെന്നാല്‍ “ഈ നദി 
എന്താകുന്നു. ഞാനാണിതു സൃഷ്ടിച്ചത്‌” 
എന്നു നീ പറഞ്ഞു. 14അതിനാല്‍ ദൈവമായ 
ഞാന്‍ നിനക്കെതിരാകുന്നു നിന്റെ നൈല്‍ന 
ദിയുടെ അനവധി ശാഖകള്‍ക്കും ഞാനെതിരാ 
കുന്നു. ഈജിപ്തിനെ ഞാന്‍ പൂര്‍ണ്ണമായും 
നശിപ്പിക്കും. മിദ്ഗോള്‍ മുതല്‍ അസ്വാ൯വ 
രെയും എത്യോപ്യയുടെ അതിര്‍ത്തിവരെയും 
നഗരങ്ങള്‍ ശൂന്യമാകും. 1ഒരു വ്യക്തിയോ മൃഗ 
മോ ഈജിപ്തിലൂടെ കടന്നുപോവുകയില്ല. 
നാല്പതുവര്‍ഷത്തോളം ഒന്നും അതിലേ കടന്നു 
പോവുകയോ താമസമാക്കുകയോ ഇല്ല. നാല്ല 
തു വര്‍ഷക്കാലം നഗരങ്ങള്‍ പാഴായിക്കിടക്കും! 
12ഈജിപ്തിനെ ഞാന്‍ നശിപ്പിക്കും. പട്ടണ 
ങ്ങള്‍ നാല്പതുവര്‍ഷത്തേക്കു ശൂന്യമായിരിക്കും. 
ഈജിപ്തുകാരെ ഞാന്‍ രാഷ്ട്രങ്ങള്‍ക്ക്‌ ടയില്‍ 
ചിതറിക്കും. വിദേശരാജ്യങ്ങളില്‍ ഞാനവരെ 
അപരിചിതരായി ചിതറിക്കും.” 

3എനന്‍െറ യജമാനനായയഹോവ ഇപ്രകാരം 
പറയുന്നു, “ഈജിപ്തുകാരെ ഞാന്‍ അനവധി 
രാജ്യങ്ങള്‍ക്കിടയില്‍ ചിതറിക്കും. നാല്പതു വര്‍ഷ 
ങ്ങളുടെ അവസാനത്തില്‍ അവരെ ഞാന്‍ 
വിണ്ടും ഒത്തുചേര്‍ക്കും. 1ഈജിപ്തുകാരായ 
അടിമകളെ ഞാന്‍ തിരികെകൊണ്ടുവരും. 
ഈജിപ്തുകാരെ ഞാന്‍ അവര്‍ ജനിച്ചദേശ 
മായ പത്രോസിലേക്കു കൊണ്ടുവരും. പക്ഷേ 
അവരുടെ രാജ്യം പ്രധാനമായിരിക്കില്ല. 1“അത്‌ 
ഏറ്റവും എളിമയുള്ളതായിരിക്കും. ഒരിക്കലും 
അത്‌ അന്യരാജ്യങ്ങളെക്കാള്‍ സ്വയം ഉയര്‍ 
ത്തില്ല. രാഷ്ട്രങ്ങള്‍ക്കുമേല്‍ അവര്‍ക്കു ഭരണം 
നടത്താനാകാതിരിക്കാന്‍ ഞാനവരെ വളരെ 
ചെറുതാക്കും. 1യോിസ്രായേലിന്‍െറ കുടുംബം 
ഇനിയൊരിക്കലും ഈജിപ്തിനെ ആശ്രയിക്കു 
കയുമില്ല. സഹായത്തിനായി ദൈവത്തിലേ 
ക്കു തിരിയാതെ ഈജിപ്തിലേക്കു തിരിഞ്ഞ 
തങ്ങളുടെ പാപങ്ങളെപ്പറ്റി യിസ്രായേലുകാര്‍ 
ഓര്‍മ്മിക്കും. യജമാനനും യഹോവയും ഞാനാ 
ണെന്നും അവര്‍ അറിയും.” 

















യെഹെസ്‌കേല്‍ 29:6-30:6 


ഈജിപ്തിനെ ബാബിലോ 
ണിനു ലഭിക്കും 

17പ്രവാസത്തി൯ന്‍െറെ ഇരുപത്തേഴാംവര്‍ഷ 
ത്തിലെ ആദ്യമാസം (ഏപ്രില്‍) ഒന്നാം തീയതി 
യഹോവയുടെ അരുളപ്പാട്‌ എനിക്കുണ്ടായി. 
യഹോവ പറഞ്ഞു, 18“മനുഷ്യപുത്രാ, ബാബി 
ലോണ്‍രാജാവായനെബുൂഖദ്നേസര്‍ തന്‍െറ 
സൈന്യത്തെക്കൊണ്ട്‌ ടൈറിനെതിരെ കഠിന 
മായി യുദ്ധം ചെയ്യിച്ചു. അവര്‍ എല്ലാ ഭടന്മാരു 
ടെയും തല മൊട്ടയടിച്ചു. കഠിനഭാരം വഹിച്ച്‌ 
എല്ലാവരുടെയും തോളുകളിലെ തൊലി 
പോയി. ടൈറിനെ തോല്പിക്കാന്‍ നെബൂഖദ്നേ 
സരും സൈന്യവും കഠിനാദ്ധ്വാനം ചെയ്തു. 
പക്ഷേ ടൈറിലെ ആ കഠിനാദ്ധ്വാനം കൊണ്ട്‌ 
അവര്‍ക്ക്‌ ഒന്നും നേടാനായില്ല.” 1അതിനാല്‍ 
എന്‍റ യജമാനനായ യഹോവ പറയുന്നു, 
“അതിനാല്‍ ഈജിപ്തൂദേശത്തെ ഞാന്‍ 
ബാബിലോണ്‍ രാജാവായനെബൂഖദ്നേസരി 
നൂനല്‍കും. നെബുൂഖദ്നേസര്‍ ഈജിപ്തു 
കാരെ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്യും. 
ഈജിപ്തിലെ വിലയേറിയ അനവധി വസ്തു 
ക്കള്‍ നെബുഖദ്നേസര്‍ കൊണ്ടുപോകും. 
നെബുൂഖദ്നേസരിന്‍൯ന്‍െറെ സൈനൃത്തിനുള്ള 
ശമ്പളമായിരിക്കും ഇത്‌. 22ഈജിപ്തുദേശത്തെ 
ഞാന്‍ നെബൂഖദ്നേസരിന്‌ അവന്‍െറ കഠിനാ 
ദ്ധ്വാനത്തിനുള്ള പ്രതിഫലമായി നല്‍കിയി 
രൂന്നു. എന്തുകൊണ്ടെന്നാല്‍ അവര്‍ എനിക്കു 
വേണ്ടി അദ്ധ്വാനിച്ചു!” എന്‍െറ യജമാനനായ 
യഹോവ ഇക്കാര്യങ്ങള്‍ പറഞ്ഞു! 

21“അന്ന്‌ യിസ്രായേല്‍കുടുംബത്തെ ഞാന്‍ 
ബലപ്പെടുത്തും. അനന്തരം യെഹെസ്കേലേ, 
ഞാനാണു യഹോവയെന്ന്‌ അവരെ അറിയി 
ക്കത്തക്കവിധം അവരോടു സംസാരിക്കാന്‍ 
നിന്നെ ഞാനനുവദിക്കും.” 




















ബാബിലോണ്‍സൈന്യം ഈജി 
പ്തിനെ ആക്രമിക്കും 
1 അരുളപ്പാട്‌ വീണ്ടും 
എനിക്കുണ്ടായി. അവന്‍ പറഞ്ഞു, 2“മനു 

ഷ്യപുത്രാ, എനിക്കായി സംസാരിക്കുക. ഇങ്ങ 
നെപറയുക, ‘എന്‍െറ യജമാനനായ യഹോവ 
ഇപ്രകാരം പറയുന്നു, 

“നിലവിളിച്ചുകൊണ്ടു പറയുക, “ആ ഭീകര 
ദിനം വരവായി” എന്ന്‌. 

3ആ ദിനം അടുത്തിരിക്കുന്നു! അതെ, യഹോ 
വയുടെ ന്യായവിധിയുടെ ദിനം അടുത്തിരി 
ക്കുന്നു. അതൊരു മേഘാവൃതദിനമായിരിക്കും. 
രാഷ്ട്രങ്ങള്‍ക്കുള്ള ന്യായവിധിയുടെ ദിവസ 
മായിരിക്കുമത്‌! 

ഈജിപ്തിനെതിരെ ഒരു വാള്‍ വരും! 
എത്വോപ്യയിലുള്ളവര്‍ ഈജിപ്തു വീഴു 
മ്പോള്‍ ഭയം കൊണ്ടു വിറയ്ക്കും. ബാബിലോ 
ണിലെസൈന്യം ഈജിപ്തുകാരെ തടവുകാ 
രായികൊണ്ടുപോകും. ഈജിപ്തിന്റെ അടി 
ത്തറ തകര്‍ന്നുവീഴും! 

ട്“നിരവധി ജനം ഈജിപ്തുമായി സമാ 
ധാന ഉടമ്പടികളുണ്ടാക്കി പക്ഷേ എത്യോപ്യാ, 
പൂത്‌, ലൂദ്‌, അറബ്യാ, ലിബിയ എന്നിവിട 
ങ്ങളില്‍ നിന്നുള്ളവരും യിസ്രായേലുകാരും 
നശിപ്പിക്കപ്പെടും! 

എന്‍െറ യജമാനനായ യഹോവ ഇപ്രകാരം 
പറയുന്നു, “ഈജിപ്തിനെ പിന്തുണയ്ക്കുന്ന 
വര്‍ വീഴും! സ്വന്തം ശക്തിയിലുള്ള അവരുടെ 
അഹങ്കാരം ഇല്ലാതാകും. മിദ്ഗോള്‍ മൂതല്‍ 











യെഹെസ്‌കേല്‍ 30:7-31:5 


ആസ്വാന്‍ വരെയുള്ള സകലഈജിപ്തുകാരും 
യുദ്ധത്തില്‍ വധിക്കപ്പെടും.” എന്‍െറ യജമാന 
നായ യഹോവ ഇപ്രകാരം പറഞ്ഞു! 

ഈജിപ്ത്‌ നശിച്ച അന്യരാജ്യങ്ങളോടു 
ചേരും. ഈജിപ്തുനഗരങ്ങള്‍ ആ ശൂന്യദേ 
ശങ്ങള്‍ക്കൂ നടുവിലായിത്തീരും. 

ഈജിപ്തില്‍ ഞാന്‍ തീ കൊളുത്തുകയും 
അവളുടെ മുഴുവന്‍ സഹായികളും വധിക്കപ്പെ 
ടുകയും ചെയ്യും. അപ്പോള്‍ ഞാനാണു യഹോ 
വയെന്ന്‌ അവര്‍ അറിയും! 
9““അന്നു ഞാന്‍ ദൂതന്മാരെ അയയ്ക്കും. 
എത്യോപയയ്ക്കുള്ള ദുര്‍വാര്‍ത്ത കൊണ്ടുവരാന്‍ 
അവര്‍ കപ്പലുകളില്‍ പോകും. എത്യോപൃയ്ക്ക്‌ 
ഇപ്പോള്‍ ആശങ്കയൊന്നുമില്ല. എന്നാല്‍ ഈജി 
പ്തു നശിപ്പിക്കപ്പെടുമ്പോള്‍ എത്യോപൃക്കാര്‍ 
ഭയംകൊണ്ടു വിറയ്ക്കും. ആ സമയം വര 
വായി! 

10എനെറെറ യജമാനനായ യഹോവ ഇപ്ര 
കാരം പറയുന്നു, “ബാബിലോണ്‍രാജാവിനെ 
ഞാന്‍ ഉപയോഗിക്കും. ഈജിപ്തുകാരെ നശി 

ക്കാന്‍ ഞാന്‍ നെബുഖദ്നേസരെ ഉപയോ 
ഗിക്കും. 

1നെബൂഖദ്നേസരും അദ്ദേഹത്തിന്‍െറ ജന 
വുമാണ്‌ രാഷ്ട്രങ്ങളില്‍ ഏറ്റവുംക്രൂരന്മാര്‍. 
അവരെ ഞാന്‍ ഈജിപ്തിനെ നശിപ്പിക്കാന്‍ 














820 


79അങ്ങനെ ഞാന്‍ ഈജിപ്തിനെ ശിക്ഷി 
ക്കും. അപ്പോള്‍, ഞാനാണു യഹോവയെന്ന്‌ 
അവരറിയും!” 


ഈജിപ്ത്‌ എന്നെന്നേക്കും ദുര്‍ബ്ലമാകും 

20 പവാസത്തിന്‍െറെ പതിനൊന്നാംവര്‍ഷ 
ത്തിന്‍െറ ആദ്യമാസം ഏഴാംതീയതി യഹോ 
വയുടെ അരുളപ്പാട്‌ എനിക്കുണ്ടായി. യഹോവ 
എന്നോടു പറഞ്ഞു, 21“മനുഷ്യപൂത്രാ, ഈജി 
പ്തിലെ രാജാവായ ഫറവോന്‍റെ കൈ 
ഞാനൊടിച്ചു. ആരും അതു വച്ചുകെട്ടുകയില്ല. 
അതു സുഖപ്പെടുകയുമില്ല. അതിനാല്‍ അവ 
നെറ കൈയ്ക്ക്‌ ഒരു വാള്‍ പിടിക്കാനുള്ളശേഷി 
കൂടിയുണ്ടായിരിക്കില്പ.” 

22എന്‍െറെ യജമാനനായ യഹോവ ഇപ്ര 
കാരം പറയുന്നു, “ഈജിപ്തിലെ രാജാവായ 
ഫറവോന്‍ ഞാന്‍ എതിരാകുന്നു. അവന്‍െറ 
ബലമുള്ള കൈയും ഇതിനോടകം തന്നെ ഒടി 
ഞ്ഞ കൈയും ഞാന്‍ ഒടിക്കും. അവന്‍െറ കൈ 
യില്‍നിന്നും ഞാ൯ വാള്‍ താഴെയിടുവിക്കും. 
മഈജിപ്തൂകാരെ ഞാന്‍ രാഷ്ട്രങ്ങള്‍ക്കിട 
യില്‍ ചിതറിക്കും. 24ബാബിലോണ്‍രാജാവി 
ന്‍െറ കരങ്ങള്‍ക്കു ഞാന്‍ ശക്തി നല്‍കും. 
എന്‍റ വാള്‍ ഞാന്‍ അവന്റെ കൈയിലേ 














കൊണ്ടുവരികയും ചെയും. അവര്‍ ഈജിപ്തി 
നെതിരെ തന്‍െറ വാളുകളൂരും. അവര്‍ ദേശ 
ത്തെ മൃതദേഹങ്ങള്‍ കൊണ്ടുമൂടും. 

2നൈല്‍നദിയെ ഞാന്‍ വരണ്ട ഭൂമിയാക്കി 
മാറ്റും. പിന്നെ ആ വരണ്ടഭൂമി ഞാന്‍ ദുഷ്ട 
ന്മാര്‍ക്കു വില്‍ക്കും. പരദേശികളുടെ കൈക 
ളാല്‍ ആ ദേശത്തെ ഞാന്‍ ശൂന്യമാക്കും. യഹോ 
വയായ ഞാന്‍ അരുളിയിരിക്കുന്നു!” 


ഈജിപ്തിലെ വിഗ്രഹങ്ങള്‍ 
നശിപ്പിക്കപ്പെടും 

13 എന്‍െറ യജമാനനായ യഹോവ ഇപ്രകാരം 
പറയുന്നു, “ഈജിപ്തിലുള്ള വിഗ്രഹങ്ങളും 
ഞാന്‍ നശിപ്പിക്കും. മെംഫിസിന്‍െറെ ദേവാല 
യത്തില്‍നിന്നും പ്രതിമകള്‍ ഞാന്‍ കൊണ്ടു 
പോകും. ഈജിപ്തുദേശത്ത്‌ ഇനിയൊരു 
നേതാവുണ്ടായിരിക്കില്ല. ഈജിപ്തില്‍ ഞാന്‍ 
ഭയം ഉളവാക്കുകയും ചെയ്യും. 

പത്രോസിനെ ഞാന്‍ ശൂന്യമാക്കും. സോ 





ലിക്കും. പക്ഷേ ഫറവോന്‍റെ കൈകള്‍ ഞാ൯ 
ഒടിക്കും. അപ്പോള്‍ ഫറവോന്‍ വേദനകൊണ്ടു 
നിലവിളിക്കും, മരിക്കുന്നവനുണ്ടാക്കുന്ന തര 
ത്തിലുള്ള നിലവിളി. 25അങ്ങനെ, ബാബിലോ 
ണ്‍്രാജാവിന്‍െറ കരങ്ങള്‍ ഞാന്‍ ശക്തമാക്കും. 
ഫറവോനന്‍െെറ കരങ്ങളാകട്ടെ വീണുപോവുക 
യും ചെയ്യും. അപ്പോള്‍ ഞാനാണു യഹോവ 
യെന്ന്‌ അവരറിയും. 

“ബാബിലോണിലെ രാജാവിന്‍െറ കൈ 
യില്‍ ഞാനെന്‍െറ വാള്‍ ഏല്പിക്കും. അപ്പോഴ 
വന്‍ ആ വാള്‍ ഈജിപ്തുദേശത്തിന്‍െറ നേര്‍ 
ക്കു നീട്ടും. %ഈജിപ്തുകാരെ ഞാന്‍ രാഷ്ട്ര 
ങ്ങള്‍ക്കിടയില്‍ ചിതറിക്കും. അപ്പോള്‍ ഞാനാ 
ണു യഹോവയെന്ന്‌ അവരറിയും!” 





അശ്ശൂർ ദേവദാരുമരംപോലെ 
പ്രവാസത്തിന്‍റെ പതിനൊന്നാം വര്‍ഷ 
3 ത്തിലെ മൂന്നാം മാസം (ജൂണ്‍) ഒന്നാം 
തീയതി യഹോവയുടെ അരുളപ്പാട്‌ എനിക്കു 
ണ്ടായി. യഹോവ പറഞ്ഞു, 2മനുഷ്യപുത്രാ, 








വാനില്‍ ഞാന്‍ തീ കൊളുത്തും. നോവയെ 
ഞാന്‍ ശിക്ഷിക്കും. 

15ഇനജിപ്തിനന്‍െറ ദുര്‍ഗ്ഗമായ സീനിനെതിരെ 
ഞാന്‍ എന്‍െറ ക്രോധം ചൊരിയും! നോവിലെ 
ജനത്തെ ഞാന്‍ നശിപ്പിക്കും. 

1 ഈജിപ്തില്‍ ഞാന്‍ തീ കൊളുത്തും; 
സീനെന്നു പേരായ നഗരത്തിന്‌ ഭയം കൊണ്ട്‌ 
വേദനയുണ്ടാകും. ഭടന്മാര്‍ നോവ്നഗരത്തി 
ലേക്കു തള്ളിക്കയറും. നോഫിന്‌ നിത്യവും 
ഓരോ ദുരിതങ്ങളുണ്ടാകുകയും ചെയ്യും. 

17ഓനിലെയും പി-ബേസെത്തിലെയും 
യുവാക്കള്‍ യുദ്ധത്തില്‍ മരിക്കും. സ്ത്രീകളാ 
കട്ടെ ബന്ദികളായി കൊണ്ടുപോകപ്പെടും. 

18ണഇനജിപ്തിനന്‍െറെ നുകം ഞാനറക്കുമ്പോള്‍ 
തഹഫ്‌നേഹെസില്‍ ഇരുട്ടു വ്യാപിക്കും. ഈജി 
പ്തിന്‍െറ അഹങ്കാരം ശമിക്കും! ഈജിപ്തിനെ 
ഒരു കാര്‍മേഘം വന്നു മൂടുകയും അവളുടെ 
പുത്രിമാര്‍ തടവില്‍ കൊണ്ടുപോകപ്പെടുകയും 


ചെയ്യും. 








ഈജിപ്തിലെ രാജാവായ ഫറവോനോടും 
അവന്‍െറ ജനതയോടും ഇപ്രകാരം പറയുക, 

“നീ എത്ര മഹിമയുള്ളവ൯! ആരോടാണു 
ഞാന്‍ നിന്നെ ഉപമിക്കുക? 

ഇതാ, മനോഹരമായ ശാഖകളോടു കൂടിയ 
ലെബാനോനിലെ ഉയരമുള്ള ദേവദാരുമരം 
പോലെയായിരുന്നു അശ്ശൂര്‍. അതിന്‍െറ തണല്‍ 
വനത്തിലെ തണല്‍പോലെയായിരുന്നു. അത്‌ 
മാനംമുട്ടെ വലുതായിരുന്നു! 

കലം മരത്തിനെ വളര്‍ത്തി. ആഴമുള്ള നദി 
മരത്തെ ഉയരമുള്ളതാക്കി. മരം നട്ടിരുന്ന സ്ഥല 
ത്തിനുചുറ്റും നദി ഒഴുകി. നിലത്തെ മറ്റു 
ചെടികള്‍ക്ക്‌ ആ ചെടിയില്‍നിന്നും ഒഴുകിയ 
ചെറു അരുവികളിലൂടെ ജലം ലഭിച്ചു. 

അതിനാല്‍ ആ മരം മറ്റെല്ലാ മരങ്ങളെക്കാളും 
ഉയരമുള്ളതായിത്തീര്‍ന്നു. അതിന്‌ അനവധി 
ശാഖകള്‍ വളര്‍ന്നു. സമൃദ്ധമായി വെള്ളമുണ്ടാ 
യിരുന്നതിനാല്‍ വൃക്ഷശാഖകള്‍ പടര്‍ന്നു പന്ത 


ലിച്ചു. 





821 


ആകാശത്തിലെ പറവകളെല്ലാം ആ വൃക്ഷ 
ശാഖകളില്‍ കൂടുകൂട്ടി. സകലമൃഗങ്ങളും ആ 
മരച്ചുവട്ടില്‍ പ്രസവിച്ചു. സകലമഹാരാഷ്ട്ര 
ങ്ങളും ആ മരത്തണലില്‍ കഴിഞ്ഞു. 

മരം വളരെ മനോഹരമായിരുന്നു. അത്‌ എത്ര 
മാത്രം വലുതായിരുന്നു! അതിന്‍െറ ശാഖകള്‍ 
ക്കെന്തു നീളമായിരുന്നു, അതിന്‍െറ വേരുകളില്‍ 
നിറയെ ജലമുണ്ടായിരുന്നു! 

ദൈവത്തിന്‍െറ ഉദ്യാനത്തിലെ ദേവദാരുമര 
ങ്ങള്‍ക്കുപോലും ഈ മരത്തോളം പൊക്കമുണ്ടാ 
യിരുന്നില്ല. സൈപ്രസ്മരത്തിന്‌ ഇത്രയധികം 
ശാഖകളുണ്ടായിരുന്നില്ല. അരിഞ്ഞില്‍വൃക്ഷ 
ത്തിന്‌ അത്രയധികം ശാഖകളില്ല. ദൈവത്തി 
ന്‍െറ തോട്ടത്തിലെ ഒരു മരത്തിനും ഈ മരത്തി 
ന്‍െറയത്ര സനന്ദര്യമുണ്ടായിരുന്നില്ല. 

9അനവധി ശാഖകളോടെ ദൈവമായ ഞാന്‍ 
ഇതിനെ സുന്ദരമാക്കി. ദൈവത്തിന്‍െറ ഉദ്യാന 
മായ ഏഎദെനിലുള്ള സകല മരങ്ങളും ഇതിന്‍െറ 
മനോഹാരിതയില്‍ അസൂയയുള്ളതായി.”” 

10അതിനാഠാല്‍ എന്‍െറ യജമാനനായ 
യഹോവ ഇപ്രകാരം പറയുന്നു, “ആ മരം ഉയ 
രെ വളര്‍ന്നു. അതിന്‍െറ തലപ്പ്‌ മേഘങ്ങളോളം 
എത്തി. അതിന്‌ അഹങ്കാരമുണ്ടാകത്തക്കവിധം 
അതു വളര്‍ന്നു! 1॥അതിനാല്‍ ഞാനതിനെ ശക്ത 
നായ ഒരു രാജാവിനെ ഏഎല്ലിച്ചു. ആ ഭരണാ 
ധിപന്‍ മരത്തെ അതിന്‍െറ തിന്മകള്‍ക്ക്‌ ശിക്ഷി 
ക്കും. ആ മരത്തെ ഞാനെനന്‍െറ തോട്ടത്തില്‍ 
നിന്നും തള്ളിക്കളഞ്ഞിരിക്കുന്നു. പരദേശി 
കള്‍- ലോകത്തിലെ ഏറ്റവും ഭീകരന്മാര്‍-മരം 
വെട്ടുകയും അതിന്‍െറ ശാഖകള്‍ പര്‍വ്വതങ്ങ 
ളിലും അതിന്‍െറ താഴ്വരകളിലും ചിതറിക്കു 
കയും ചെയ്യും. അതിന്‍െറ ഒടിഞ്ഞ അവയവ 











യെഹെസ്‌കേല്‍ 31:6-32:9 


ആ മരങ്ങളും ഈ മരത്തോടൊച്പം നരകക്കുഴി 
യിലേക്കു വീണു. യുദ്ധത്തില്‍ വധിക്കപ്പെട്ടവ 
രോട്‌ അവര്‍ ചേര്‍ന്നു. ആ മരിച്ചവര്‍ ആയിരു 
ന്നു അതിന്‍െറ ശക്തി. മറ്റു രാഷ്ട്രങ്ങള്‍ക്കിട 
യില്‍ അവര്‍ അതിന്‍റെ തണലില്‍ വസിച്ചു. 

18“ഈജിപ്തേ, ഏദെനില്‍ മഹത്തരവും വലു 
തുമായ നിരവധി മരങ്ങളുണ്ടായിരുന്നു. ആ 
മരങ്ങളില്‍ ഏതിനോടാണു ഞാന്‍ നിന്നെ താര 
തമ്യം ചെയ്യേണ്ടത്‌! അവയെല്ലാം പാതാളത്തി 
ലേക്കു പോയി! നീയും ആ വിദേശികളോ 
ടൊപ്പം നരകക്കുഴിയില്‍ പതിക്കും. നീ, യുദ്ധ 
ത്തില്‍ വധിക്കപ്പെട്ടവരോടൊപ്പം അവിടെ 
കിടക്കും. 

“അതെ, ഫറവോനും അവനോടൊപ്പമുള്ള 
ആള്‍ക്കൂട്ടത്തിനും അങ്ങനെ സംഭവിക്കും!” 
എന്‍െറ യജമാനനായ യഹോവയാണ്‌ അക്കാ 
രൃങ്ങള്‍ പറയുന്നത്‌. 





ഫറവോന്‍: സിംഹമോ വ്യാളിയോ? 
മാഠസത്തി൯റ ഒന്നാം ദിവസം യെഹോ 
മു യാഖീന്‍ പ്രവാസിയാക്കപ്പെട്ടതിനു 
പന്ത്രണ്ടുവര്‍ഷത്തിനു ശേഷം യഹോവയുടെ 
അരുളപ്പാട്‌ എനിക്കുണ്ടായി. യഹോവ പറ 
ഞ്ഞു, “മനുഷ്യപുത്രാ, ഈജിപ്തുരാജാവായ 
ഫറവോനെച്ഛറ്റിയുള്ള ഈ ശോകഗാനം 
പാടുക. അവനോടു പറയുക, 
“രാഷ്ട്രങ്ങള്‍ക്കിടയില്‍ അഹങ്കാരത്തോടെ 
നടക്കുന്ന ശക്തനായ യുവസിംഹമാണു നീയെ 
ന്നു നീ സ്വയം കരുതുന്നു. എന്നാല്‍ പരമാര്‍ത്ഥ 
ത്തില്‍ നീ തടാകങ്ങളിലെ വ്യാളിയെപ്പോലെ 
യാകുന്നു. നീ അരുവികളിലെ വെള്ളം വക 
ഞ്ഞു നീക്കി. കാലുകൊണ്ട്‌ വെള്ളം കലക്കി. 














ങ്ങള്‍ ദേശത്തെ അരുവികളിലൂടെ ഒഴുകിപ്പോ 
കും. ആ മരത്തിന്‍െറ തണല്‍ അവശേഷിക്കാ 
ത്തതിനാല്‍ ജനതകളെല്ലാം അവിടം വിടും. 
13നിലംപതിച്ച ആ മരത്തില്‍ പക്ഷികള്‍ കൂടു 
കൂട്ടുന്നു. അതിന്‍െറ വീണശാഖകള്‍ക്കുമേല്‍ 
കാട്ടുമൃഗങ്ങള്‍ നടക്കുന്നു. 

14“ഇനി, വെള്ളമുള്ളിടത്തു നില്‍ക്കുന്ന ഒരു 
മരവും അഹങ്കരിക്കുകയില്പ. മേഘങ്ങളെ സ്പര്‍ 
ശിക്കാ൯ അവര്‍ ശ്രമിക്കുകയില്ല. ആ ജലം 
കുടിച്ച്‌ ശക്തമാകുന്ന മരങ്ങളിലൊന്നും തന്‍െറ 
ഉയരത്തില്‍ അഹങ്കരിക്കില്ല. എന്തുകൊണ്ടെ 
ന്നാല്‍ അവയെല്ലാം തന്നെ മരണത്തിന്‌ ഏല്ലിക്ക 
eT അവയെല്ലാം തന്നെ പാതാള 
ത്തിലേക്ക്‌-ശിയോളിലേക്കു പോകും. അവിടെ 
യവര്‍ മരിച്ചു പാതാളത്തിലായവരോടു 
ചേരും.” 

15 എന്‍െറ യജമാനനായ യഹോവ ഇപ്രകാരം 
പറയുന്നു, “ആ മരം പാതാളത്തിലേക്കു പതിച്ച 
അന്ന്‌ ജനത്തെ ഞാന്‍ കരയിച്ചു. അഗാധത 
കൊണ്ട്‌ അവനെ ഞാന്‍ മൂടി. അതിന്‍െറ അരു 
വികളും സകലജലവും ഞാന്‍ തടഞ്ഞു. 
ലെബാനോനെക്കൊണ്ട്‌ ഞാന്‍ വിലപിപ്പിച്ചു. 
ആ വലിയ മരത്തെച്ചൊല്ലിയുള്ള വ്യസനം 
കൊണ്ട്‌ ആ വയലിലെ മറ്റു മരങ്ങള്‍ രോഗാ 
തുരമായി. 1മരത്തെ ഞാന്‍ വീഴ്ത്തി. മരം വീഴു 
ന്ന ശബ്ദംകേട്ട്‌ രാഷ്ട്രങ്ങള്‍ ഭയന്നുവിറച്ചു. 
നരകക്കുഴിയിലേക്കു പോയ മനുഷ്യരോടു 
ചേരാന്‍ ഞാ൯ ആ മരത്തെയും നരകക്കുഴിയി 
ലേക്കയച്ചു. പണ്ട്‌ ഏദെനിലെ സകലപവ്വക്ഷങ്ങ 
ളും ലെബാനോനിലെ ഏറ്റവും നല്ലവൃക്ഷങ്ങ 
ളും ആ ജലം കുടിച്ചു. ആ വൃക്ഷങ്ങള്‍ അധോ 
ലോകത്ത്‌ ആശ്വാസം കൊണ്ടിരുന്നു. 17അതെ, 























ഈജിപ്തിലെ നദികള്‍ നീ വൃത്തികെട്ട 
താക്കി.”” 

3എന്‍െറ യജമാനനായ യഹോവ ഇപ്രകാരം 
പറയുന്നു, “അനേകംപേരെ ഞാന്‍ ഒരുമിച്ചുകൂ 
ട്ടിയിരിക്കുന്നു. ഇനി ഞാനെനന്‍െറ വല നിന്‍െറ 








മേല്‍ വീശും. പിന്നെയവര്‍ നിന്നെ വലിച്ചു 
കയറ്റും. 

4അനന്തരം നിന്നെ ഞാന്‍ കരയിലേക്കെറി 
യും. നിന്നെ ഞാന്‍ വയലിലേക്കെറിയും. 


നിന്നെ വന്നു തിന്നാന്‍ സകലപക്ഷികളെയും 
ഞാനയയ്ക്കും. വയറു നിറയെ നിന്നെ ഭക്ഷി 
ക്കാന്‍ എല്ലായിടത്തുനിന്നും ഞാന്‍ കാട്ടൂമൃഗ 
ങ്ങളെ അയയ്ക്കും. 

ടനിന്‍െറ ശരീരം ഞാന്‍ പര്‍വ്വതങ്ങളില്‍ ചിത 
റിക്കും. നിന്‍െറ ശവങ്ങള്‍കൊണ്ട്‌, അവയുടെ 
പുഴുക്കള്‍ സഹിതം ഞാന്‍ താഴ്വരകള്‍ നിറ 
യ്ക്കും. 

നിന്‍െറ രക്തം ഞാന്‍ പര്‍വ്വതങ്ങളില്‍ ഒഴി 
ക്കുകയും അത്‌ നിലംവരെ കൂതിര്‍ന്നിറങ്ങുക 
യും ചെയ്യും. നദികള്‍ നിന്നെക്കൊണ്ടു നിറയും. 

"നിന്നെ ഞാന്‍ തുടച്ചുനീക്കുമ്പോള്‍ ആകാശ 
ത്തെ ഞാന്‍ മൂടുകയും നക്ഷത്രങ്ങളെ ഇരുണ്ട 
താക്കുകയും ചെയ്യും. സൂര്യനെ ഞാ൯ മേഘ 
ങ്ങള്‍കൊണ്ടു മൂടുകയും ചന്ദ്രന്‍ പ്രകാശിക്കാ 
തിരിക്കുകയും ചെയ്യും. 

8ആകാശത്തില്‍ തിളങ്ങുന്ന മുഴുവന്‍ പ്രകാ 
ശത്തെയും നിനക്കുമേല്‍ ഞാന്‍ ഇരുണ്ടതാക്കും. 
നിന്‍െറ രാജ്യത്തെയാകെ ഞാന്‍ ഇരുണ്ടതാ 
ക്കും.” എന്‍െറ യജമാനനായ യഹോവ പറഞ്ഞ 
താണിക്കാര്യങ്ങള്‍. 

“നിന്നെ നശിപ്പിക്കാന്‍ ഒരു ശത്രുവിനെ 
ഞാന്‍ കൊണ്ടുവരുമ്പോള്‍ നിരവധിജനങ്ങളെ 








യെഹെസ്‌കേല്‍ 32:10-30 


ഞാന്‍ വ്ൃയസനി പ്പിക്കുകയും അവര്‍ക്ക്‌ മനഃക്ലേ 
ശമൂണ്ടാക്കുകയും ചെയ്യും. നിനക്കറിയാത്ത 
രാഷ്ട്രങ്ങള്‍പോലും മനഃ:ക്നേശമനുഭവിക്കും. 
10നിന്നെ്ചറ്റി കേട്ട നിരവധിജനങ്ങള്‍ ഞെ 
ട്ടാന്‍ ഞാന്‍ ഇടയാക്കും. എന്‍റെ വാള്‍ ഞാന്‍ 
അവര്‍ക്കുമുമ്പില്‍ വീശുമ്പോള്‍ അവരുടെ രാജാ 
ക്കന്മാര്‍ നിന്നെച്ചൊല്ലി വല്ലാതെ ഭയപ്പെടും. 
നീ വീഴുന്ന ദിവസത്തെ ഓരോനിമിഷവും 
രാജാക്കന്മാര്‍ ഭയം കൊണ്ടുവിറയ്ക്കും. ഓരോ 
രാജാവും തന്‍െറ ജീവനുവേണ്ടി ഭയപ്പെടും.” 
എന്തുകൊണ്ടെന്നാല്‍ എന്‍െറ യജമാന 
നായ യഹോവ ഇപ്രകാരംപറയുന്നു, “ബാബി 
ലോണ്‍രാജാവിനന്‍െറെ വാള്‍ നിനക്കെതിരെ 
യുദ്ധം ചെയ്യാന്‍ വരും. ബലവാന്മാരായ ആ 
ഭടന്മാരെ ഞാന്‍ നിന്‍െറ ജനത്തെ യുദ്ധത്തില്‍ 
വധിക്കാന്‍ ഉപയോഗിക്കും. രാഷ്ട്രങ്ങളില്‍ ഏറ്റ 
വും ഭീകരമായവയില്‍നിന്നാണ്‌ ആ ഭടന്മാര്‍ 
വരിക. ഈജിപ്ത്‌ അഹങ്കരിക്കുന്നവസ്തു 
ക്കളെ അവര്‍ നശിപ്പിക്കും. ഈജിപ്തുകാരും 
നശിപ്പിക്കപ്പെടും. 13 ഈജിപ്തിലെ ജലാശയ 
ങ്ങള്‍ക്കരികില്‍ ധാരാളം മൃഗങ്ങളുണ്ട്‌. ആ മൃഗ 
ങ്ങളെയും ഞാന്‍ നശിപ്പിക്കും! മനുഷ്യരിനി 
കാലുകൊണ്ട്‌ വെള്ളം കലക്കുകയില്ല. പശുക്ക 
ളുടെ കുളമ്പുകളും ഇനി വെള്ളം കലക്കുക 
യില്ല. 14അങ്ങനെ അവരുടെ ജലത്തെ ഞാന്‍ 
അടിയാനിടയാക്കും അവരുടെ നദിയില്‍ എണ്ണ 
പോലെ മെല്ലെ ഒഴുകാന്‍ ഞാന്‍ ഇടയാക്കും.” 
എന്‍െറ യജമാനനായ യഹോവയാണ്‌ ഇപ്ര 
കാരം പറഞ്ഞത്‌. 15“ഈജിപ്തുദേശത്തെ ഞാന്‍ 
ശൂന്യമാക്കും. ദേശത്തിന്‌ എല്ലാം നഷ്ടമാകും. 
ഈജിപ്തില്‍ വസിക്കുന്ന സകലജനത്തെയും 
ഞാന്‍ ശിക്ഷിക്കും. അപ്പോള്‍ ഞാനാണു യഹോ 
വയെന്ന്‌ അവര്‍ അറിയും! 
16്‌തനുഷ്യര്‍ ഈജിപ്തിനുവേണ്ടി പാടു 
ന്നൊരു ദുഃഖഗാനമാണിത്‌. അന്യരാഷ്ട്രങ്ങ 




















822 


യുദ്ധത്തില്‍ കൊല്ലപ്പെട്ടവര്‍, ഈജിപ്തിനോ 
ടും അവളുടെ സഹായികളോടും സംസാരിക്കും. 
കൊല്ലപ്പെട്ടവര്‍ നിശ്ചലരായിക്കിടക്കുന്നു. 

22-23“അശ്ശൂരും അതിന്‍െറ സകലസൈന്യവും 
ആ നരകക്കുഴിയിലുണ്ട. അവരുടെ ശവക്കുഴി 
കള്‍ ആ നരകക്കുഴിയിലാണ്‌. ആ അശ്ലൂര്‍ഭട 
ന്മാര്‍ യുദ്ധത്തില്‍ വധിക്കപ്പെട്ടു. അവരുടെ ശവ 
ക്കുഴികള്‍ അവന്‍െറ ശവക്കുഴിക്കു ചുറ്റിലുമുണ്ട്‌. 
ജീവിച്ചിരുന്നപ്പോള്‍ അവര്‍ മനുഷ്യരെ ഭയപ്പെ 
ടുത്തി. എന്നാലിപ്പോള്‍ അവരെല്ലാം ശാന്ത 
രായിരിക്കുന്നു. അവര്‍ യുദ്ധത്തില്‍ വധിക്ക 
പ്പെട്ടിരിക്കുന്നു. 

24“ഏലാം അവിടെയുണ്ട്‌. അവളുടെ സൈ 
നയവും അവളുടെ ശവക്കുഴിക്കു ചുറ്റിലുമുണ്ട്‌. 
അവരെല്ലാം യുദ്ധത്തില്‍ വധിക്കപ്പെട്ടവരാണ്‌. 
ആ വിദേശികള്‍ അധോലോകത്തേക്കു പോയി. 
ജീവിച്ചിരുന്നപ്പോള്‍ അവര്‍ മനുഷ്യരെ ഭയപ്പെ 
ടുത്തി. പക്ഷേ പാതാളത്തിലേക്കു പോയ 
പ്പോള്‍ അവര്‍ സ്വന്തം അപമാനവും കൂടെ 
കൊണ്ടുപോയി. 25ഏലാമിനും യുദ്ധത്തില്‍ 
കൊല്ലപ്പെട്ട അവളുടെ ഭടന്മാര്‍ക്കും അവര്‍ 
കിടക്കവിരിച്ചിരിക്കുന്നു. ഏലാമിനന്‍െറെ സൈ 
ന്യം അതിന്‍െറ ശവക്കുഴിക്കുചുറ്റും ഉണ്ട്‌. 
അവിദേശികളെല്ലാം യുദ്ധത്തില്‍ വധിക്കപ്പെട്ടു. 
ജീവിച്ചിരുന്നപ്പോള്‍ അവര്‍ ജനങ്ങള്‍ക്കിടയില്‍ 
ഭീതിയുണ്ടാക്കി. പക്ഷേ അവര്‍ തങ്ങളുടെ അപ 
മാനവും കൊണ്ടാണു പാതാളത്തിലേക്കു പോ 
യത്‌. കൊല്ലപ്പെട്ട മറ്റെല്ലാവരുടെയും മദ്ധ്യേ 
അവര്‍ കിടന്നു. 

26“മേശെക്കും തൂബലും അവരുടെ മുഴുവന്‍ 
സൈന്യവും അവിടെയുണ്ട്‌. അവരുടെ ശവ 
ക്കുഴികള്‍ അതിനു ചുറ്റിലുമുണ്ട. ആ വിദേശി 
കളെല്ലാം യുദ്ധത്തില്‍ വധിക്കപ്പെട്ടു. എന്തെ 
ന്നാല്‍, ജീവിച്ചിരുന്നപ്പോള്‍ അവര്‍ ജനങ്ങളെ 
ഭയപ്പെടുത്തി. 27എന്നാല്‍ അവരിപ്പോള്‍ വളരെ 











ളുടെ പുത്രിമാര്‍ ഈജിപ്തിനെപ്പ്റ്റിയുള്ള ഈ 
ദുഃഖഗാനം പാടും. ഈജിപ്തിനെയും അവ 
ളുടെ സകല ജനത്തെയുംപറ്റിയുള്ള ഈ ശോക 
ഗാനം അവര്‍ പാടും.” എന്‍െറ യജമാനനായ 
യഹോവയാണിതു പറഞ്ഞത്‌! 





ഈജിപ്ത്‌ നശിപ്പിക്കപ്പെടും 

1"പ്രവാസത്തിന്‍െറ പന്ത്രണ്ടാംവര്‍ഷം ആ 
മാസത്തെ പതിനഞ്ചാംതീയതി യഹോവ 
യുടെ അരുളപ്പാട്‌ എനിക്കുണ്ടായി. അവന്‍ പറ 
ഞ്ഞു, 18മനുഷ്യപുത്രാ, ഈജിപ്തുകാര്‍ക്കു 
വേണ്ടി വിലപിക്കുക. ഈജിപ്തിനെയും ആ 
ശക്തരായ ജനങ്ങളുടെ പുത്രിമാരെയും നരക 
ക്കുഴിയിലേക്കു നയിച്ചിറക്കുക. പാതാളത്തിലേ 
ക്കുപോയ മറ്റു മനുഷ്യരോടൊപ്പമായിരിക്കാന്‍ 
അവരെ അധോലോകത്തിലേക്കു നയിച്ചിറ 
ക്കുക. 

19“ഇനജിപ്തേ, നീ മറ്റാരെയുംകാള്‍ ശ്രേഷ്ഠ 
മല്ല! മരണക്കുഴിയിലേക്കിറങ്ങിപ്പോവുക. 
ചെന്ന്‌ ആ വിദേശികളോടൊപ്പം കിടക്കുക. 

20“യുദ്ധത്തില്‍ കൊല്ലപ്പെട്ടവരോടൊപ്പമാ 
യിരിക്കാന്‍ ഈജിപ്ത്‌ പോകും. ഈജിപ്ത്‌ 
വാളിനു നല്‍കപ്പെട്ടിരിക്കുന്നു. ശത്രു അവളെ 
യും അവളുടെ ജനത്തെയും അങ്ങോട്ടു കൊണ്ടു 
പോയിരിക്കുന്നു. 

“കരുത്തരും ബലവാന്മാരുമായവര്‍ യുദ്ധ 
ത്തില്‍ വധിക്കപ്പെട്ടു. ആ വിദേശികള്‍ നരക 
ത്തിലേക്കു പോയി. അവിടെനിന്ന്‌ അവര്‍, 





പ്പണ്ടു മരിച്ച ശക്തന്മാരായ വീരന്മാരുടെ വശ 
ത്തു കിടക്കുകയാണ്‌! അവര്‍ തങ്ങളുടെ യുദ്ധോ 
പകരണങ്ങളോടൊപ്പം കുഴിച്ചിടപ്പെടു. അവ 
രുടെ വാളുകള്‍ അവരുടെ തലയ്ക്കടിയില്‍ 
വയ്ക്കപ്പെടും. എന്നാലവരുടെ പാപങ്ങള്‍ 
അവരുടെ അസ്ഥികളിലുണ്ട്‌. എന്തുകൊണ്ടെ 
ന്നാല്‍ ജീവിച്ചിരുന്നപ്പോള്‍ അവര്‍ ജനങ്ങളെ 
ഭയപ്പെടുത്തിയിരുന്നു. 

28“ എന്നാല്‍, നിങ്ങള്‍ ആ പരിച്ഛേദനം 
ചെയ്യാത്തവരുടെ ഇടയില്‍ തകര്‍ക്കപ്പെടും. ആ 
വിദേശികളോടൊപ്പം നിങ്ങള്‍ കിടക്കുകയും 
ചെയ്യും. നിങ്ങള്‍ യുദ്ധത്തില്‍ കൊല്ലപ്പെട്ട മറ്റു 
ഭടന്മാരെപ്പോലെ കിടക്കും. 

29“ഏദോമും അവിടെയുണ്ട്‌. അവന്‍െറ രാജാ 
ക്കന്മാരും മറ്റു നേതാക്കളും അവിടെ അവരോ 
ടൊപ്പമുണ്ട. അവര്‍ ശക്തരായ പടയാളികളു 
മാണ്‌. എന്നാലവരിപ്പോള്‍ യുദ്ധത്തില്‍ കൊല്ല 
Bree es tae കിടക്കുന്നു. അവരവിടെ ആ 
വിദേശികളോടൊപ്പം കിടക്കുന്നു. ആ നരകക്കു 
ഴിയിലേക്കു പതിച്ചവരുടെ കൂടെ കിടക്കുകയാ 
ണവര്‍. 

30“വടക്കുനിന്നുള്ള ഭരണാധിപന്മാര്‍ മുഴുവ 
നും അവിടെയുണ്ട്‌! സീദോനിലെ മുഴുവന്‍ 
ഭടന്മാരും അവിടെയുണ്ട്‌. അവരുടെ കരുത്ത്‌ 
മനുഷ്യരില്‍ ഭീതിയുണ്ടാക്കി. പക്ഷേ അവര്‍ 
അപമാനിതരായി. ആ വിദേശികള്‍ യുദ്ധ 
ത്തില്‍ കൊല്ലപ്പെട്ടവരോടൊപ്പം കിടക്കുകയാ 
ണ്‌. അവര്‍ ആ അഗാധതയിലേക്കു തങ്ങളുടെ 
അപമാനത്തെക്കൂടി കൂടെക്കൊണ്ടുപോയി. 











823 


31“നരകക്കുഴിയിലേക്കു പോയവരെ ഫറ 
വോന്‍ കാണും. അവരെ കാണുമ്പോള്‍ അവന്‍ 
തന്‍െറ സമസ്ത ജനക്കൂട്ടത്തെയും കുറിച്ച്‌ 
സ്വയം ആശ്വസിക്കും. അതെ, ഫറവോനും അവ 
ന്‍െറ സകലസൈന്യവും യുദ്ധത്തില്‍ വധിക്ക 
പ്പെടും.” എന്‍െറ യജമാനനായ യഹോവ പറ 
ഞ്ഞതാണ്‌ ങ്ങി 

32“ഫറവോന്‍ ജീവനോടെയിരുന്നപ്പോള്‍ 
ജനം അവനെ ce ഞാനിട 
യാക്കി. എന്നാലവനിനി ആ വിദേശികളോ 
ടൊപ്പം കിടക്കും. ഫറവോനും അവന്‍െറ സൈ 
നികരും യുദ്ധത്തില്‍ കൊല്ലപ്പെട്ട മറ്റുഭടന്മാ 
രോടൊലപ്പം കിടക്കും.” എന്‍െറ യജമാനനായ 
യഹോവയാണ്‌ ഇക്കാര്യങ്ങള്‍ പറഞ്ഞത്‌. 








പാറാവുകാരനായി യെഹെസ്‌കേലിനെ 
ദൈവം തെരഞ്ഞെടുക്കുന്നു 
3 യഹോവയുടെ അരുളപ്പാട്‌ എനിക്കു 
ണ്ടായി. അവന്‍ പറഞ്ഞു, മനുഷ്യ 
പുത്രാ, നിന്‍െറ ജനത്തോടു സംസാരിക്കുക. 
അവരോടു പറയുക, “ഒരു പ്രത്യേകരാജ്യത്തി 
നെതിരെ യുദ്ധംചെയ്യാന്‍ ഞാന്‍ ശത്രുഭടന്മാ 
രെ കൊണ്ടുവന്നേക്കാം. അങ്ങനെ സംഭവിക്കു 
മ്പോള്‍ ആ രാജ്യത്തെ ജനം ഒരാളെ കാവല്‍ക്കാ 
രനായി തെരഞ്ഞെടുക്കും. 3ശത്രുഭടന്മാര്‍ വരു 
ന്നതു കാണുന്പോള്‍ ഈ കാവല്‍ക്കാരന്‍ കാഹ 
ഒം മുഴക്കുകയും ജനത്തിനു മുന്നറിയിപ്പു നല്‍ 
കുകയും ചെയ്യുന്നു. 4്കാഹളത്തിന്‍െറെ ശബ്ദം 
കേള്‍ക്കുന്ന ഒരുവന്‍ ആ മുന്നറിയിപ്പു കേട്ടിട്ടും 
അത്‌ അവഗണിക്കുകയാണെങ്കില്‍ ശത്രു അവ 
നെ പിടികൂടി തടവുകാരനായി കൊണ്ടു 
പോകും. അയാള്‍ സ്വന്തം മരണത്തിന്‌ ഉത്ത 
രവാദിയായിരിക്കും. അവന്‍ കാഹളം കേട്ടുവെ 
ങ്കിലും അത്‌ അവഗണിച്ചു. അതിനാല്‍ തന്‍െറ 
മരണത്തിന്‌ അയാള്‍ തന്നെ ഉത്തരവാദിയാ 
കുന്നു. മുന്നറിയിപ്പ്‌ അയാള്‍ ശ്രദ്ധിച്ചിരുന്നുവെ 
ങ്കില്‍ അയാള്‍ക്ക്‌ സ്വന്തം ജീവന്‍ രക്ഷിക്കാന്‍ 
കഴിഞ്ഞേനെ. പേക്ഷേ ആ പാറാവുകാരന്‍ 
ശത്രുഭടന്മാര്‍ വരുന്നതു കാണുകയും കാഹളം 
മുഴക്കാതിരിക്കുകയും ചെയ്തേക്കാം. അയാള്‍ 
ജനങ്ങളെ താക്കീതു ചെയ്തില്ല. ശത്രു അവരെ 
പിടികൂടുകയും തടവുകാരായി കൊണ്ടുപോ 
വുകയും ഒരാള്‍ കൊല്ലപ്പെടുകയും ചെയും. 
പാറാവുകാരന്‍ പാപം ചെയ്തതിനാല്‍ അയാ 
ളും പിടിച്ചുകൊണ്ടുപോകപ്പെടും. ജനങ്ങളി 
ലേതൊരുവന്‍െറയും മരണത്തിന്‌ പാറാവു 
കാരന്‍ ess see 
മനുഷ്യപുത്രാ, ാള്‍ ഞാന്‍ നിന്നെ 
BS RS no ത്തിന്‍റെ കാവല്‍ക്കാരനാ 
യി തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്‍െറ വായില്‍ 
നിന്നൊരു സന്ദേശം കേട്ടാല്‍ നീ എനിക്കായി 
ജനങ്ങള്‍ക്ക്‌ മുന്നറിയിപ്പു നല്‍കണം. 8ദുഷ്ടനു 
വേണ്ടി എനിക്കൊരു സന്ദേശമുണ്ടായേക്കാം: 
“അല്ലയോ ദുഷ്ടാ, നീ മരിക്കും.” അപ്പോള്‍ നീ 
ചെന്ന്‌ അയാള്‍ക്ക്‌ എനിക്കുവേണ്ടി മുന്നറി 
യിപ്പു നല്‍കണം. നീ അവനു താക്കീതു നല്‍കു 
കയും മാനസാന്തരപ്പെടാ൯ പറയുകയും 
ചെയ്തില്ലെങ്കില്‍ ആ ദുഷ്ടന്‍ പാപം ചെയ്ത 
തിനാല്‍ മരിക്കും. പക്ഷേ നിന്നെ ഞാന്‍ അവ 
ന്‍െറ മരണത്തിന്‌ ഉത്തരവാദിയാക്കും. പക്ഷേ 
നീ മുന്നറിയിപ്പു കൊടുത്തിട്ടും ആ ദുഷ്ടന്‍ 
തുടര്‍ന്നു പാപം ചെയ്യുകയും മാനസാന്തര 
പ്പെടാന്‍ കൂട്ടാക്കാതിരിക്കുകയും ചെയ്താല്‍ 











യെഹെസ്‌കേല്‍ 32:31-33:16 


തന്‍െറ പാപത്തിന്‍െറ പേരില്‍ അവന്‍ മരിക്കും. 
പക്ഷേ നീ നിന്‍െറ ജീവന്‍ രക്ഷിക്കും. 


ദൈവത്തിന്‌ മനുഷ്യനെ നശിപ്പി 
ക്കണമെന്നില്ല 

10“അതിനാല്‍, മനുഷ്യപുത്രാ, എനിക്കു 
വേണ്ടി യിസ്രായേലിന്‍െറ കുടുംബത്തോടു 
സംസാരിക്കുക. “ഞങ്ങള്‍ പാപം ചെയ്യുകയും 
നിയമം ലംഘിക്കുകയും ചെയ്തിരിക്കുന്നു. 
ഞങ്ങളുടെ പാപത്തിന്‍െറ ഭാരം സഹിക്കാവു 
ന്നതല്ല. ആ പാപങ്ങള്‍ മൂലം ഞങ്ങള്‍ ചീയുന്നു. 
ജീവിക്കാന്‍ ഞങ്ങളെന്തു ചെയ്യണം?” എന്നവര്‍ 
ചോദിച്ചേക്കാം. 

11“നീ അവരോട്‌ ഇങ്ങനെ പറയണം, ‘എന്‍െറ 
യജമാനനായ യഹോവ പറയുന്നു, എന്‍െറ 
ജീവനാണെ ഞാന്‍ സത്യം ചെയ്യുന്നു, മനുഷ്യര്‍ 
മരിക്കുന്നതു കാണുന്നത്‌ ഞഠനാസ്വദിക്കു 
ന്നില്ല-ദുഷ്ടന്മാര്‍ പോലും! അവര്‍ മരിക്കണ 
മെന്ന്‌ എനിക്കാഗ്രഹമില്ല. ആ ദുഷ്ടന്മാര്‍ 
പശ്ചാത്താപത്തോടെ എന്നിലേക്കു മടങ്ങിവ 
രണമെന്നാണെനന്‍െറെ ആഗ്രഹം. അവര്‍ തങ്ങ 
ളുടെ മാര്‍ഗ്ഗം വെടിഞ്ഞാല്‍ അവര്‍ക്ക്‌ യഥാര്‍ത്ഥ 
ത്തില്‍ ജീവിക്കാന്‍ കഴിയും! അതിനാല്‍ എന്നി 
ലേക്കു വരിക! തിന്മകള്‍ ചെയ്യുന്നത്‌ അവസാ 
നിപ്പിക്കുക! യിസ്രായേല്‍കുടുംബമേ, നിങ്ങള്‍ 
എന്തിനു മരിക്കണം?” 

12“മനുഷ്യപുത്രാ, നിന്‍െറ ജനത്തോട്‌ ഇതും 
പറയുക: “ഒരുവന്‍ ദുഷ്ടനായിത്തീരുകയും 
പാപം ചെയ്യാന്‍ തുടങ്ങുകയും ചെയ്താല്‍ 
മുന്‌ അവന്‍ ചെയ്ത നല്ലകാര്യങ്ങള്‍ അവനെ 
രക്ഷിക്കില്ല. തിന്മയില്‍ നിന്നു പിന്തിരിഞ്ഞാല്‍ 
മുമ്പു ചെയ്ത പാപങ്ങള്‍ ഒരുവനെ നശി 
പ്പിക്കുകയുമില്ല. അതിനാല്‍, ഇന്നു പാപം 
ചെയ്യാന്‍ തുടങ്ങിയാല്‍ മുമ്പു ചെയ്ത നല്ല 
കാര്യങ്ങള്‍ ഒരുവനെ രക്ഷിക്കില്ല.” 

13“ധര്‍മ്മിഷ്ഠനോട്‌ അവന്‍ ജീവിക്കുമെന്നു 
ഞാന്‍ പറഞ്ഞേക്കാം. പക്ഷേ താന്‍ ചെയ്തിരി 
ക്കുന്ന നന്മകള്‍ തന്നെ രക്ഷിക്കുമെന്ന്‌ ആ ധര്‍ 
മ്മിഷ്ഠന്‍ ചിന്തിച്ചു തുടങ്ങിയേക്കാം. അങ്ങനെ 
അവന്‍ തിന്മകള്‍ ചെയ്യാന്‍ തുടങ്ങിയേക്കാം. 
പക്ഷേ അയാള്‍ മുമ്പു ചെയ്ത നന്മകള്‍ ഞാന്‍ 
ഒരിക്കലും ഓര്‍മ്മിക്കുകയില്ല! ഇല്ല, അവന്‍ 
ചെയ്യാനാരംഭിക്കുന്ന തിന്മകള്‍കൊണ്ട്‌ അവന്‍ 
മരിക്കും. 











ദുഷ്ടനായ ഒരുവന്‍ മരിക്കുമെന്ന്‌ ഞാന്‍ 
അവനോടു പറഞ്ഞെന്നു വരാം. പക്ഷേ അവന്‍ 
മാനസാന്തരമുണ്ടായേക്കാം. അവന്‍ പാപം 
ചെയ്യുന്നത്‌ അവസാനിപ്പിക്കുകയും നേരായ 
മാര്‍ഗ്ഗത്തില്‍ ജീവിക്കാനാരംഭിക്കുകയും ചെയ്‌ 
തേക്കാം. അവന്‍ ന്യായവും നീതിയുമുള്ളവനാ 
യിത്തീര്‍ന്നേക്കാം. പണമായി സ്വീകരിച്ച 
സാധനങ്ങള്‍ അവന്‍ തിരികെക്കൊടുത്തുവെ 
ന്നും വരാം. താന്‍ കവര്‍ന്നതിനൊക്കെ അവന്‍ 
വില നല്‍കിയേക്കാം. ജീവ൯നല്‍കുന്ന കല്പന 
കള്‍ അവന്‍ പിന്തുടരാന്‍ തുടങ്ങിയേക്കാം. തിന്മ 
ചെയ്യുന്നത്‌ അവന്‍ അവസാനിപ്പിക്കുന്നു. 
അപ്പോള്‍ അയാള്‍ നിശ്ചയമായും ജീവിക്കും. 
അവന്‍ മരിക്കുകയില്ല. 1പണ്ട്‌ അവന്‍ചെയ്ത 
തിന്മകള്‍ ഞാന്‍ ഒഓര്‍മ്മിക്കുകയില്ല. എന്തുകൊ 
ണ്ടെന്നാല്‍ അവനിപ്പോള്‍ നേരിന്‍െറയും നീതി 
യുടെയും വഴിയില്‍ ജീവിക്കുന്നു. അതിനാല 
വന്‍ ജീവിക്കും! 


യെഹെസ്‌കേല്‍ 33:17-34:7 


17“എന്നാല്‍ നിന്‍െറ ജനം പറയുന്നു, “അതു 
ന്യായമല്ല! എന്‍റെ യജമാനനായ യഹോ 
വയ്ക്ക്‌ അങ്ങനെയായിരിക്കാന്‍ കഴിയില്ല! 

“പക്ഷേ അവര്‍ നീതിമാന്മാരല്ല! അസാദ്ധ്യ 
മായ വഴികളുള്ളവരാകുന്നു അവര്‍! 1&ധര്‍മ്മി 
ഷ്ഠന്‍ നന്മചെയ്യുന്നതു നിര്‍ത്തുകയും തിന്മ 
ചെയ്യുകയും ചെയ്താല്‍ തന്‍െറ പാപങ്ങള്‍ 
മൂലം അവന്‍ മരിക്കും. 9പക്ഷേ ദുഷ്ടന്‍ തിന്മ 
കള്‍ ചെയ്യുന്നതു നിര്‍ത്തുകയും നേരിന്‍െറയും 
നീതിയുടെയും വഴിയേപോവുകയും ചെയ്‌ 
താല്‍ അവന്‍ ജീവിക്കും! മ്പക്ഷേ എന്നിട്ടും 
ഞാന്‍ നീതിമാനല്ലെന്നു നിങ്ങള്‍ പറയുന്നു. 
പക്ഷേ നിന്നോടു ഞാന്‍ സത്യം പറയുന്നു. 
യിസ്രായേലിനന്‍െറ കുടുംബമേ, ഓരോ വ്യക്തി 
യും അവനവനന്‍െറ പ്രവൃത്തിയുടെ പേരില്‍ 
വിധിക്കപ്പെടുന്നു!” 





യെരൂശലേം എടുക്കപ്പെട്ടിരിക്കുന്നു 

2 പ്വാസത്തിന്‍൯ന്‍െറ പന്ത്രണ്ടാം വര്‍ഷത്തി 
ലെ പത്താം മാസം അഞ്ചാം തീയതി യെരൂശ 
ലേമില്‍ നിന്നൊരാള്‍ എനന്‍െറയടുത്തേക്കു 
വന്നു. അയാള്‍ അവിടെ യുദ്ധത്തില്‍നിന്നു 
രക്ഷപ്പെട്ടവനാണ്‌. അവന്‍ പറഞ്ഞു, “നഗരം 
(യെരൂശലേം) എടുക്കപ്പെട്ടിരിക്കുന്നു!” 

22അയാള്‍ എനന്‍െറയടുത്തേക്കു വന്നതിനന്‍െറ 
തലേന്ന്‌ എന്‍െറ യജമാനനായ യഹോവയുടെ 
ശക്തി എന്‍െറയടുത്തേക്കു വന്നു. ദൈവം 
എന്നെ സംസാരിക്കാന്‍ കഴിയാതെയാക്കി 
അയാള്‍ എനെറയടുത്തു വന്നപ്പോള്‍ യഹോ 
വ എന്‍െറ വായ തുറക്കുകയും എന്നെ വീണ്ടും 
സംസാരിക്കാന്‍ അനുവദിക്കുകയും ചെയ്തു. 
23അനന്തരം യഹോവയുടെ അരുളപ്പാട്‌ എനി 
ക്കുണ്ടായി. അവന്‍ പറഞ്ഞു, 24*മനുഷ്യപുത്രാ, 
യിസ്രായേലിനന്‍െറ പാഴ്നിലങ്ങളില്‍ വസിക്കു 
ന്ന യിസ്രായേലുകാരുണ്ട്‌, അവര്‍ പറയുകയാ 
ണ്‌, “അബ്രാഹാം ഒരാള്‍ മാത്രമേ ഉണ്ടായിരു 
ന്നുള്ളൂ. ദൈവം അവന്‍ ഈ ദേശം നല്‍കുകയും 
ചെയ്തു. ഇപ്പോള്‍ നമ്മള്‍ അനേകരുണ്ട്‌. അതി 
നാല്‍ തീര്‍ച്ചയായും ഈ ദേശം നമ്മളുടേതാണ്‌! 
ഇത്‌ നമ്മുടെ ദേശമാണ്‌!” 

25“യജമാനനും യഹോവയുമായവന്‍ ഇപ്ര 








524 


യിസ്രായേലിലെ പര്‍വ്വതങ്ങള്‍ ശൂന്യമായിത്തീ 
രും. ആരും അതുവഴി കടന്നുപോകില്ല. 2അവര്‍ 
നിരവധി കൊടുംപാതകങ്ങള്‍ ചെയ്തിരിക്കു 
ന്നു. അതിനാല്‍ ഞാന്‍ ആ ദേശത്തെ ശൂന്യവും 
പാഴുമാക്കും. അപ്പോള്‍ ഞാനാണു യഹോവ 
യെന്ന്‌ ഇവര്‍ അറിയും.” 

30“തനുഷ്യപുത്രാ, ഇനി നിന്നെപ്പറ്റി. നിന്‍െറ 
ജനം മതിലുകളില്‍ ചാരിയും പടിവാതിലുക 
ളില്‍നിന്നും പരസ്പരം നിന്നെപ്പറ്റി സംസാരി 
ക്കുകയാണ്‌. “വരു, യഹോവ പറയുന്ന സന്ദേ 
ശമെന്താണെന്നു നമുക്കു കേള്‍ക്കാം” എന്ന്‌ 
അവര്‍ തമ്മില്‍ പറയുന്നു. 31അങ്ങനെ, ജനം 
വരുമെന്ന പോലെ അവര്‍ നിന്‍െറ അടുത്തേക്കു 
വരുന്നു. എന്‍െറ ജനം വന്ന്‌ നിന്‍െറ മുമ്പിലി 
രിക്കുന്നു. അവര്‍ നിന്‍െറ വാക്കുകള്‍കേള്‍ക്കു 
ന്നു. പക്ഷേ അവര്‍ നീ പറയുമ്പോലെ പ്രവര്‍ 
ത്തിക്കുന്നില്പ. വായകൊണ്ടു കൂടുതല്‍ സ്നേഹം 
കാണിക്കുകയാണവര്‍, പക്ഷേ സ്വന്തംനേട്ട 
ങ്ങള്‍ മാത്രമാണവരുടെ ആഗ്രഹം. 

32“നീ അവര്‍ക്ക്‌ വെറുമൊരു പ്രേമഗായകന്‍൯ 
മാത്രം. നിനക്ക്‌ നല്ല ശബ്ദമുണ്ട്‌. നീ നിന്‍െറ 
ഉപകരണം നന്നായി വായിക്കുന്നു. അവര്‍ 
നിന്‍െറ വാക്കുകള്‍ കേള്‍ക്കുന്നുണ്ട, പക്ഷേ നീ 
പറയുന്നത്‌ അവര്‍ പ്രവര്‍ത്തിക്കുന്നില്ല. 
33എന്നാല്‍ നീ പാടുന്നകാര്യങ്ങള്‍ യഥാര്‍ത്ഥ 
ത്തില്‍ സംഭവിക്കും. അപ്പോള്‍, അവര്‍ക്കിടയില്‍ 
ഒരു പ്രവാചകന്‍ യഥാര്‍ത്ഥത്തില്‍ ജീവിച്ചിരു 
ന്നുവെന്ന്‌ അവര്‍ അറിയുകയും ചെയ്യും!” 











യിസ്രായേല്‍ ഒരു ആട്ടിന്‍പറ്റം പോലെ 

34 യഹോവയുടെ അരുളപ്പാട്‌ എനിക്കു 

ണ്ടായി. അവന്‍ പറഞ്ഞു, മനുഷ്യ 
പുത്രാ, എനിക്കായി യിസ്രായേലിലെ ഇടയ 
ന്മാര്‍ക്കെതിരെ സംസാരിക്കുക. യജമാനനും 
യഹോവയുമായവന്‍ ഇപ്രകാരം പറയുന്നെന്ന്‌ 
അവരോടു പറയുക, “യിസ്രായേലിന്‍റെ ഇടയ 
ന്മാരേ, നിങ്ങള്‍ നിങ്ങളെത്തന്നെ തീറ്റുകയാണ്‌. 
നിങ്ങള്‍ക്കു ദുരിതം! ഇടയന്മാരേ, നിങ്ങളെന്തു 
കൊണ്ട്‌ ചെമ്മരിയാടുകളെ തീറ്റുന്നില്ല? കൊ 
ഴുത്ത ചെമ്മരിയാടിനെ നിങ്ങള്‍ തിന്നുകയും 
അവയുടെ രോമംകൊണ്ട്‌ നിനക്കായി കമ്പിളി 








കാരം പറയുന്നുവെന്ന്‌ നീ അവരോടു പറയ 
ണം, 'രക്തമുള്ളപ്പോള്‍ത്തന്നെ നിങ്ങള്‍ മാംസം 
ഭക്ഷിക്കുന്നു. നിങ്ങള്‍ സഹായത്തിനായി നിങ്ങ 
ളുടെ വിഗ്രഹങ്ങളെ സമീപിക്കുന്നു. നിങ്ങള്‍ 
രക്തം ചൊരിഞ്ഞു. പിന്നെ, ഞാനെന്തിനാണ്‌ 
നിങ്ങള്‍ക്കീ ദേശം തരുന്നത്‌? നിങ്ങള്‍ നിങ്ങ 
ളുടെ സ്വന്തം വാളില്‍ വിശ്വസിക്കുന്നു. നിങ്ങ 
ളോരോരുത്തരും കൊടുംകൃത്യങ്ങള്‍ ചെയ്യുന്നു. 
നിങ്ങളോരോരുത്തരും അയല്‍ക്കാരന്‍െറ ഭാര്യ 
യുമായി ലൈംഗികപാപം ചെയ്യുന്നു. അതി 
നാല്‍ നിങ്ങള്‍ക്ക്‌ ഈ ദേശം കൈവശമാവു 
കയില്ല!” 

27““യജമാനനും യഹോവയുമായവന്‍ ഇപ്ര 
കാരം പറയുന്നുവെന്ന്‌ നീ അവരോടു പറ 
യണം, “എന്‍െറ ജീവനാണെ, ഞാന്‍ പ്രതിജ്ഞ 
ചെയ്യുന്നു, അവശിഷ്ടങ്ങള്‍ക്കിടയില്‍ കഴിയു 
ന്നവര്‍ വാളിനാല്‍ കൊല്ലപ്പെടും! ആരെങ്കിലും 
വെളിമ്പ്പ ദേശത്തുണ്ടെങ്കില്‍ അവനെ മൃഗങ്ങള്‍ 
കൊന്നുതിന്നാന്‍ ഞാനിടയാക്കും. കോട്ടകളി 
ലും ഗുഹകളിലും ഒളിച്ചിരിക്കുന്നവരുണ്ടെങ്കില്‍ 
അവര്‍ രോഗംമൂലം മരിക്കും. ദേശത്തെ ഞാന്‍ 
ശൂന്യവും പാഴുമാക്കും. ആ രാജ്യത്തിന്‌ അത്‌ 
അഹങ്കരിച്ചിരുന്ന സകലതും നഷ്ടമാവും. 





യുണ്ടാക്കുകയും ചെയ്യുന്നു. കൊഴുത്ത ചെമ്മരി 
യാടിനെ കൊല്ലുന്നുണ്ടെങ്കിലും ആട്ടിന്‍പറ്റ 
ത്തെ പരിപാലിക്കുന്നില്ല. ദ്ദൂര്‍ബ്ബലര്‍ക്കു 
നിങ്ങള്‍ ബലമേകില്ല. രോഗം പിടിച്ച ചെമ്മ 
രിയാടുകളെ നിങ്ങള്‍ പരിചരിച്ചില്ല. പരിക്കേറ്റ 
ചെമ്മരിയാടിനെ നിങ്ങള്‍ വച്ചുകെട്ടിയില്ല. 
ഏതാനും ചെമ്മരിയാടുകള്‍ വഴിതെറ്റിപ്പോയി. 
പക്ഷേ നിങ്ങള്‍ അവയെ അന്വേഷിച്ചു. തിരി 
കെ കൊണ്ടുവന്നില്ല. ആ നഷ്‌ടപ്പെട്ട കുഞ്ഞാടു 
കളെ തേടി നീ പോയില്ല. ബലവും ക്രൂരത 
യുമുപയോഗിച്ചു നീ ചെമ്മരിയാടുകളെ നിയ 
ന്ത്രിച്ചു! 

്‌“ആട്ടി൯പറ്റം ഇപ്പോള്‍ ഇടയനില്ലാത്തതി 
നാല്‍ ചിതറിയിരിക്കുന്നു. അവര്‍ കാട്ടുമൃഗങ്ങ 
ള്‍ക്കു ഭക്ഷണമായിത്തീര്‍ന്നു. അങ്ങനെ അവര്‍ 
ചിതറിയിരിക്കുന്നു. “എന്‍െറ ആട്ടിന്‍പറ്റം സക 
ലപര്‍വ്ൃതങ്ങള്‍ക്കുമേലും സകലകുന്നുകളിലും 
അലഞ്ഞു നടന്നു. ഭൂമിയുടെ മുഖമാകെ എന്റെറ 
ആട്ടിന്‍പറ്റം ചിതറിയിരുന്നു. അവരെ തെര 
യാനോ അന്വേഷിക്കാനോ ആരുമുണ്ടായിരു 
ന്നില്ല.” 

അതിനാല്‍ ഇടയന്മാരേ, യഹോവയുടെ 
വചനത്തിനു കാതോര്‍ക്കുക. എന്‍റെ യജമാന 

















825 


നായ യഹോവ പറയുന്നു, 3“എന്നാണെ, ഞാന്‍ 
സത്യം ചെയ്യുന്നു. കാട്ടുമൃഗങ്ങള്‍ എന്‍െറ 
കുഞ്ഞാടുകളെ പിടിച്ചിരിക്കുന്നു. അതെ, 
എന്‍െറ ആട്ടി൯പറ്റം സകല കാട്ടുമൃഗങ്ങള്‍ക്കും 
ഭക്ഷണമായിരിക്കുന്നു. എന്തുകൊണ്ടെന്നാല്‍ 
അവര്‍ക്കൊരു യഥാര്‍ത്ഥ ഇടയനില്ലായിരുന്നു. 
എന്‍െറ ഇടയന്മാര്‍ എന്‍െറ ആട്ടിന്‍പറ്റത്തെ 
തെരഞ്ഞില്ല. ഇല്ല, ആ ഇടയന്മാര്‍ ആ കുഞ്ഞാ 
ടുകളെ കൊല്ലുകയും തങ്ങള്‍ക്കു ഭക്ഷണമാക്കു 
കയും മാത്രമാണു ചെയ്തത്‌. അവര്‍ എന്‍െറ 
ആട്ടിന്‍പറ്റത്തെ പോറ്റിയില്ല.” 

അതിനാല്‍ ഇടയന്മാരേ, യഹോവയുടെ 
വചനത്തിനു കാതോര്‍ക്കുക! 1യഹോവ പറ 
യുന്നു, “ഞാന്‍ ആ ഇടയന്മാര്‍ക്കെതിരായിരി 
ക്കുന്നു! എന്‍െറ കുഞ്ഞാടുകളെ ഞാന്‍ അവ 
രോടാവശ്യപ്പെടും. അവരെ ഞാന്‍ തുരത്തും! 
അവരിനി എന്‍െറ ഇടയന്മാരായിരിക്കില്ല! അന 
ന്തരം ഇടയന്മാര്‍ക്ക്‌ അവരെത്തന്നെ തീറ്റിപ്പോ 
റ്റാനാവില്പ. എന്‍െറ ആട്ടി൯പറ്റത്തെ ഞാന്‍ 
അവരുടെ വായില്‍നിന്നും രക്ഷിക്കുകയും 
ചെയ്യും. അപ്പോള്‍ എന്‍െറ ആടുകള്‍ ഇനി 
അവ ര്‍ക്കാഹാരമാകില്ല.” 

1 എന്‍െറ യജമാനനായ യഹോവ പറയു 
ന്നു, “ഞാന്‍ സ്വയം അവരുടെ ഇടയനായി 
ത്തീരും. ഞാനെന്‍റെ കുഞ്ഞാടിനെ തേടും. 
ഞാനവരെ അന്വേഷിക്കും. 12ആട്ടി൯ കൂട്ടികള്‍ 
കൂട്ടംതെറ്റിപ്പോകുമ്പോള്‍ അവയോടൊച്പമുള്ള 
ഇടയന്‍ അവരെ തെരഞ്ഞുപോകും. അതേ 
പോലെ ഞാന്‍ എന്‍െറ ആട്ടിന്‍കുട്ടികളെ തെര 
യും. എന്‍െറ ആട്ടിന്‍ കുട്ടികളെ ഞാന്‍ രക്ഷി 
ക്കും. ഇരുട്ടും കാര്‍മേഘവും നിറഞ്ഞ ദിവസങ്ങ 
ളില്‍ അവ അലഞ്ഞുതിരിയുന്ന സ്ഥലങ്ങളില്‍ 
നിന്നും ഞാനവയെ മടക്കിക്കൊണ്ടുവരും. 
13അവരെ ഞാന്‍ ആ രാഷ്ട്രങ്ങളില്‍നിന്നും പുറ 
ത്തേക്കെടുക്കും. ആ രാജ്യങ്ങളില്‍നിന്ന്‌ ഞാന്‍ 
അവരെ ഒരുമിച്ചുചേര്‍ക്കും. അവരെ ഞാന്‍ 
അവരുടെ സ്വന്തംദേശത്തേക്കു കൊണ്ടുവരും. 
യിസ്രായേലിലെ പര്‍വൃതങ്ങളിലും അരുവി 

















യെഹെസ്‌കേല്‍ 34:8-31 


നിങ്ങള്‍ക്കിതു മതിയാകുന്നില്ല. മറ്റൊരാടിന്‍െറ 
പുല്ലു നിങ്ങള്‍ കാലുകള്‍കൊണ്ടു ചവിട്ടി 
മെതിക്കുന്നതും എന്തിന്‌? സമൂദ്ധമായി ശുദ്ധ 
ജലം നിങ്ങള്‍ക്കു കുടിക്കാം. പിന്നെന്തിനാണ്‌ 
മറ്റാടുകള്‍ക്കു കൂടിക്കാനുള്ളവെള്ളം നിങ്ങള്‍ 
കാലുകൊണ്ടു കലക്കിദുഷിപ്പിക്കുന്നത്‌? 
19 എന്‍െറ ആട്ടിന്‍പറ്റത്തിന്‌ നിങ്ങള്‍ ചവിട്ടി 
മെതിച്ച പുല്ലുതിന്നണം, നിങ്ങളുടെ കാലുകള്‍ 
കലക്കിയ വെള്ളം കുടിക്കണം!” 

20അതിനാല്‍ എന്‍ യജമാനനായ 
യഹോവ അവരോടു പറയുന്നു: “തടിച്ച ആടി 
നും മെലിഞ്ഞ ആടിനുമിടയില്‍ ഞാന്‍ സ്വയം 
ന്യായവിധി നടത്തും! മീനിങ്ങള്‍ വശങ്ങള്‍ 
കൊണ്ടും ചുമലുകൊണ്ടും തള്ളുകയാണ്‌. ദുര്‍ 
ബ്ലരായ ആടുകളെയൊക്കെ നിങ്ങള്‍ കൊമ്പു 
കള്‍കൊണ്ട്‌ കുത്തിമലര്‍ത്തുന്നു. അവരെ തുര 
ത്തുംവരെ നിങ്ങള്‍ തള്ളുന്നു. 22അതിനാല്‍ 
എന്‍െറ ആട്ടിന്‍ പറ്റത്തെ ഞാന്‍ രക്ഷിക്കും. 
ഇനിമുതല്‍ അവര്‍ ഇരയായിരിക്കില്ല. കാട്ടുമു 
ഗങ്ങള്‍ ഇനി അവരെ പിടിക്കുകയില്ല. ഓരോ 
ആടുകള്‍ക്കിടയിലും ഞാന്‍ ന്യായവിധി നട 
ത്തും. 23പിന്നെ, അവര്‍ക്കുമേല്‍ ഞാനൊരിട 
യനെ നിയോഗിക്കും. എനറ ദാസനായ ദാവീ 
ദിനെത്തന്നെ. അവന്‍ അവരെ തീറ്റിപ്പോറ്റുക 
യും അവരുടെ ഇടയനായിരിക്കുകയും ചെയ്യും. 
24അപ്പ്പോള്‍ യജമാനനും യഹോവയുമായ 
ഞാ൯ അവരുടെ ദൈവമായിരിക്കും. എന്‍െറ 
ദാസനായ ദാവീദിനെ ഞാന്‍ അവര്‍ക്കിടയില്‍ 
ഭരണാധിപനാക്കുകയും ചെയ്യും. യഹോവ 
യായ ഞാന്‍ അരുളിയിരിക്കുന്നു. 

25“ എനന്‍െറ ചെമ്മരിയാടുകളുമായി ഞാനൊ 
രൂ സമാധാനക്കരാറുണ്ടാക്കും. ഘോരമൃഗങ്ങളെ 
ഞാനീ ദേശത്തുനിന്നും ഓടിക്കും. അപ്പോള്‍ 
ചെമ്മരിയാടുകള്‍ക്ക്‌ മരുഭൂമിയില്‍ സുരക്ഷിത 
മായിരിക്കുവാനും വനത്തില്‍ കിടന്നുറങ്ങു 
വാനും കഴിയും. 2ചെമ്മരിയാടുകളെയും 
എന്‍െറ കുന്നിനുചുറ്റുമുള്ള സ്ഥലങ്ങളെയും 
ഞാ൯ അനുഗ്രഹിക്കും. യഥാകാലം ഞാന്‍ മഴ 




















ക്കരകളിലും മനുഷ്യവാസമുള്ള സകലസ്ഥല 
ങ്ങളിലും ഞാനവരെ മേയ്ക്കും. 4പുല്‍മേടുക 
ളിലേക്കു ഞാനവരെ നയിക്കും. യിസന്ധരായേ 
ലിലെ അത്യുന്നതപര്‍വ്ൃവതങ്ങളിലേക്ക്‌ അവര്‍ 
പോകും. അവിടെ അവര്‍ നല്ല നിലത്തു കിടക്കു 
കയും പുല്ലു തിന്നുകയും ചെയ്യും. യിസ്രായേ 
ലിലെ പര്‍വ്വതങ്ങളിലുള്ള സമൃദ്ധമായ പൂല്‍മേ 
ടുകളില്‍ അവര്‍ മേഞ്ഞുനടക്കും. 15അതെ, 
എന്‍െറ ആട്ടിന്‍പറ്റത്തെ ഞാന്‍ മേയ്ക്കുകയും 
അവരെ ഒരു വിശ്രമസ്ഥലത്തേക്കു നയിക്കുക 
യും ചെയ്യും.” എന്‍െറ യജമാനനായ യഹോവ 
യാണ്‌ ഇക്കാര്യങ്ങള്‍ പറഞ്ഞത്‌. 

16“നഷ്ടപ്പെട്ട കുഞ്ഞാടിനുവേണ്ടി ഞാന്‍ 
തെരയും. ചിതറിപ്പോയ കുഞ്ഞാടുകളെ ഞാന്‍ 
തിരികെ കൊണ്ടുവരും. പരിക്കേറ്റ കൂഞ്ഞാടി 
നെ ഞാന്‍ വച്ചുകെട്ടും. ദുര്‍ബ്ബലമായ കുഞ്ഞാ 
ടിനെ ഞാന്‍ ബലപ്പെടുത്തും. പക്ഷേ തടിച്ചു 
കൊഴുത്ത, ശക്തരായവരെ ഞാന്‍ നശിപ്പിക്കും. 
അര്‍ഹിക്കുന്ന ശിക്ഷകൊണ്ട്‌ ഞാനവയെ തീറ്റി 
പ്പോറ്റും.” 

17എന്‍ററ യജമാനനായ യഹോവ പറയുന്നു, 
“എന്‍െറ ആട്ടി൯പറ്റമേ, ഓരോ ആടിനുമിട 
യില്‍ ഞാന്‍ ന്യായവിധി നടപ്പാക്കും. ഓരോ 
ആണാടിനും SE ee ഞാന്‍ 
ന്യായവിധി നടപ്പാക്കും. 18നല്ല പുല്‍മേട്ടിലെ 
പുല്ലു നിങ്ങള്‍ക്കു തിന്നാം. പിന്നെന്തുകൊണ്ട്‌ 























പെയ്യിക്കും. അത്‌ അനുഗ്രഹം വര്‍ഷിക്കും. 27വയ 
ലുകളില്‍ വളരുന്ന മരങ്ങള്‍ ഫലങ്ങള്‍ ഉണ്ടാ 
ക്കും. ഭൂമി വിളവുതരും. അങ്ങനെ ചെമ്മരിയാ 
ടുകള്‍ അവരുടെ ദേശത്ത്‌ സുരക്ഷിതരായിരി 
ക്കും. അവരുടെ നുകങ്ങള്‍ ഞാന്‍ തകര്‍ക്കും. 
അവരെ അടിമകളാക്കുന്നവരുടെ ശക്തിയില്‍ 
നിന്ന്‌ ഞാന്‍ അവരെ രക്ഷിക്കും. അപ്പോള്‍ 
ഞാനാണു യഹോവയെന്ന്‌ അവര്‍ അറിയും. 
28ഇനിമേല്‍ അവര്‍ രാഷ്ട്രങ്ങള്‍ക്ക്‌ ഒരിരയായി 
രിക്കില്പ. ഭൂമിയിലെ മൃഗങ്ങള്‍ അവരെ ഇനിമേല്‍ 
ഭക്ഷിക്കുകയില്ല. പക്ഷേ അവര്‍ സുരക്ഷിത 
രായി ജീവിക്കും. ആരും അവരെ ഭയപ്പെടുത്തു 
കയില്ല. പ്രസിദ്ധമായ കൃഷിയിടം അവര്‍ക്കു 
ഞാന്‍ സ്ഥാപിച്ചു നല്‍കും. ആ ദേശത്ത്‌ അവ 
രൊരിക്കലും പട്ടിണികിടക്കില്ല. രാഷ്ട്രങ്ങളില്‍ 
നിന്നുള്ള അപമാനം അവര്‍ക്കിനി ഉണ്ടാകില്ല. 
3%അപ്പോള്‍ അവരുടെ ദൈവമാകുന്ന യഹോവ 
ഞാനാണെന്ന്‌ അവര്‍ അറിയും. ഞാന്‍ അവ 
രോടൊപ്പമുണ്ടെന്നും അവരറിയും. തങ്ങള്‍ 
എന്‍റെ ജനതയാണെന്ന്‌ യിസ്രായേല്‍ കുടും 
ബം അറിയുകയും ചെയ്യും!” എന്‍െറ യജമാന 
നായ യഹോവയാണ്‌ ഇക്കാര്യങ്ങള്‍ അരുളി 
യത്‌! 

31“നിങ്ങള്‍ എന്‍െറ കുഞ്ഞാടുകളാകുന്നു, 
പൂല്‍മേടുകളുടെ കുഞ്ഞാടുകള്‍. നിങ്ങള്‍ 
വെറും മനുഷ്യര്‍മാത്രം. ഞാ൯ നിങ്ങളുടെ ദൈ 




















യെഹെസ്‌കേല്‍ 35:1-36:8 


വവും.” എന്‍െറ യജമാനനായ യഹോവയാണ്‌ 
ഇക്കാര്യങ്ങള്‍ അരുളിയത്‌. 


ഏദോമിനെതിരെയുള്ള സന്ദേശം 
മു യഹോവയുടെ അരുളപ്പാട എനിക്കു 
ണ്ടായി. അവന്‍ പറഞ്ഞു, 2“മനുഷ്യ 
പുത്രാ, സെയീര്‍മലയിലേക്കു നോക്കി അതി 
നെതിരെ എനിക്കായി പറയുക. 3അതിനോട്‌ 
ഇപ്രകാരം പറയുക, “എന്‍െറ യജമാനനായ 
യഹോവ ഇപ്രകാരം പറയുന്നു, 
“സെയീര്‍പര്‍വ്വതമേ, ഞാന്‍ നിനക്കെതിരാ 
കുന്നു! നിന്നെ ഞാന്‍ ശിക്ഷിക്കും. നിന്നെ ഞാന്‍ 
ശൂന്യവും തരിശുമാക്കും. 
നിന്‍െറ നഗരങ്ങള്‍ ഞാന്‍ നശിപ്പിക്കും. നീ 
ശൂന്യമായിത്തീരുകയും ചെയ്യും. അപ്പോള്‍ 


826 


ച്ചിരുന്നു. നിന്നെയും ഞാന്‍ അങ്ങനെ കൈ 
കാര്യം ചെയും. സെയീര്‍പര്‍വ്വതവും es 
രാജ്യംമുഴുവനും ene et me അപ്പേ 
ഞാനാണു യഹോവയെന്ന്‌ ന അഹ 





യിസ്രായേല്‍ദേശം പുനര്‍നിര്‍മ്മിക്കപ്പെടും 
“മനുഷ്യപുത്രാ, യിസ്രായേലിന്‍റെ 
30 പര്‍വ്വതങ്ങളോട്‌ എനിക്കുവേണ്ടി 
സംസാരിക്കുക. യഹോവയുടെ വചനത്തിനു 
ചെവിയോര്‍ക്കാ൯ യിസന്രായേലിന്‍െറപര്‍വൃത 
ങ്ങളോടു പറയുക! 2യജമാനനും യഹോവയു 
മായവന്‍ ഇപ്രകാരം പറയുന്നുവെന്ന്‌ അവ 
രോടു പറയുക, “ശത്രു നിങ്ങളെ ദുഷിച്ചു പറ 
ഞ്ഞു. അവര്‍ പറഞ്ഞു, ആഹാ! ഇനി അവരുടെ 
പ്രാചീനപര്‍വ്വതങ്ങള്‍ ഞങ്ങളുടേതാകും!” 











ഞാനാണു യഹോവയെന്ന്‌ നീ അറിയും. 

എന്തുകൊണ്ടെന്നാല്‍, നീ എല്ലായ്പ്പോഴും 
എന്‍െറ ജനത്തിന്‌ എതിരായിരുന്നു. യിസ്ധ്രാ 
യേലിനെതിരെ അവരുടെ ദുരിതകാലത്തും 
അവരുടെ അന്തൃശിക്ഷാവേളയിലും നീ 
നിന്‍െറ വാളുപയോഗിച്ചു.” 

അതിനാല്‍ എന്‍െറ യജമാനനായ യഹോവ 
പറയുന്നു, “എന്‍െറ ജീവനാണെ, ഞാന്‍ സത്യം 
ചെയ്യുന്നു, നിന്നെ ഞാന്‍ കൊല്ലാന്‍ നല്‍കും. 
മനുഷ്യരെ കൊല്ലുന്നതു നീ വെറുത്തില്ല. അതി 
നാല്‍ മരണം പിന്തുടരും. 7സെയീര്‍പര്‍വ്വതത്തെ 
ഞാന്‍ അവശിഷ്ടങ്ങളുടെ കുമ്പാരമാക്കും. 
അതിലേ കടന്നുപോകുന്ന എല്ലാവരെയും 
ഞാന്‍ ഇതില്‍നിന്നും വിച്ഛേദിക്കും. &അതി 
ന്‍െറ പര്‍വ്വതങ്ങളെ ഞാന്‍ ശവങ്ങള്‍ കൊണ്ടു 
മൂടും. ആ ശവങ്ങള്‍ നിന്‍െറകുന്നുകളിലും 
സകല താഴ്വരകളിലും സകല മലയിടുക്കു 
കളിലും നിറയും. നിന്നെ ഞാന്‍ എന്നന്നേക്കും 
ശൂന്യമാക്കും. നിന്‍െറ നഗരങ്ങളില്‍ ഒരുത്തരും 
വസിക്കുകയില്ല. അപ്പോള്‍ ഞാനാണു യഹോ 
വയെന്ന്‌ നീ അറിയും.” 

10നീ പറഞ്ഞു, “ഈ രണ്ടു രാഷ്ട്രങ്ങളും രാജ്യ 
ങ്ങളും എനന്‍േറതാകും. ഞങ്ങളതിനെ സ്വന്ത 
മാക്കും.” 

പക്ഷേ, യഹോവ അവിടെയുണ്ട്‌! 1എനന്‍െറെ 
യജമാനനായ യഹോവ പറയുന്നു, “നീ 
എന്‍െറ ജനത്തോടു കോപിച്ചിരുന്നു. നിനക്ക 
വരോട്‌ അസൂയയായിരുന്നു. നിന്നോടു 
ഞാനും അതനുസരിച്ചു പെരുമാറും. നിന്നില്‍ 
അവരോടുള്ള വെറുപ്പു നിറഞ്ഞിരുന്നു. അതി 
നാല്‍, എന്‍റ ജീവനാണെ ഞാന്‍ സത്യം 
ചെയ്യുന്നു, നിന്നെ ഞാന്‍ ശിക്ഷിക്കുകയും 
ഞാന്‍ cc, എന്‍െറ ജനം 
അപ്പോള്‍ അറിയാനിടയാക്കുകയും ചെയ്യും. 
12നിന്‍െറ മുഴുവന്‍ പരിഹാസങ്ങളും ഞാന്‍ 
കേട്ടുവെന്ന്‌ അപ്പോള്‍ നീ അറിയുകയും 
ചെയും. യിസ്രായേലിന്‍്റെപര്‍വൃതത്തിനെ 
തിരെ നീ വളരെ ദുഷിച്ചു പറഞ്ഞു. നീ പറ 
ഞ്ഞു, “യിസ്രായേല്‍ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു! 
അതിനെ ഞങ്ങള്‍ ആഹാരം പോലെ ചവച്ച 
രയ്ക്കും!” എന്ന്‌. 13നീ അഹങ്കരിക്കുകയും എനി 
ക്കെതിരെ സംസാരിക്കുകയും ചെയ്തു. നീ 
ഒരുപാടുതവണ സംസാരിക്കുകയും നീ പറ 
ഞ്ഞ ഓരോവാക്കും ഞാന്‍ കേള്‍ക്കുകയും ചെ 
യ്തു! അതെ, ഞാന്‍ നിന്നെ ശ്രവിച്ചു.” 

14 എന്‍െറ യജമാനനായ യഹോവ ഇപ്രകാരം 
പറയുന്നു, “ഞാന്‍ നിന്നെ നശിപ്പിക്കുമ്പോള്‍ 
ഭൂമി മുഴുവനും സന്തോഷിക്കും. യിസ്രായേല്‍ 
രാജ്യം നശിപ്പിക്കപ്പെട്ടപ്പോള്‍ നീ സന്തോഷി 




















അതിനാല്‍ യിസ്രായേലിലെ പര്‍വൃതങ്ങ 
ളോട്‌ എനിക്കുവേണ്ടി പ്രവചിക്കുക. യജമാ 
നനും യഹോവയുമായവന്‍ ഇപ്രകാരം പറയു 
ന്നുവെന്ന്‌ അവരോടു പറയുക, “ശത്രു നിങ്ങ 
ളുടെ നഗരങ്ങളെ നശിപ്പിക്കുകയും എല്ലാവശ 
ത്തുനിന്നും നിങ്ങളെ ആക്രമിക്കുകയും ചെ 
യ്തു. നിങ്ങള്‍ ശേഷിക്കുന്നരാഷ്ട്രക്കാരുടെ 
കൈവശമാകുന്നതിനാണ്‌ അവര്‍ ഇതു ചെയ്ത 
ത്‌. പിന്നെ ജനങ്ങള്‍ നിങ്ങളെപ്പറ്റി സംസാരി 
ക്കുകയും മുരളുകയും ചെയ്തു.” 

4്അതിനാല്‍, യിസ്രായേലിലെ പര്‍വ്വതങ്ങളേ, 
എന്റെ യജമാനനായ യഹോവയുടെ വാക്കു 
കള്‍ ശ്രദ്ധിക്കുക! പര്‍വൃതങ്ങളോടും കുന്നുക 
ളോടും അരുവികളോടും താഴ്വരകളോടും 
ശൂന്യാവശിഷ്ടങ്ങളോടും ചുറ്റിലുമുള്ള ബാക്കി 
രാഷ്ട്രങ്ങളാല്‍ പരിഹസിക്കപ്പെടുകയും 
കൊള്ളയടിക്കപ്പെടുകയും ചെയ്ത പരിത്യക്ത 
മായ നഗരങ്ങളോടും ഒക്കെയാണ്‌ എന്‍െറ യജ 
മാനനായ യഹോവ ഇതു പറയുന്നത്‌. എന്‍െറ 
യജമാനനായ യഹോവ പറയുന്നു, “ഞാന്‍ 
സത്യം ചെയ്യുകയും രാഷ്ട്രങ്ങള്‍ക്കെതിരെ 
സംസാരിക്കുകയും ചെയ്യും. ഏദോമിനെതിരെ 
ഞാനെന്‍റെ അസഹിഷ്ണതയുടെ അഗ്നി 
യോടെ സംസാരിക്കും! ഏദോമിനെയും മറ്റു 
രാഷ്ട്രങ്ങളെയും ഞാന്‍ എന്‍െറ കോപത്തിനി 
രയാക്കും. ആ രാഷ്ട്രങ്ങള്‍ എന്‍െറ ദേശം കൈ 
വശപ്പെടുത്തി. എത്രത്തോളം പുച്ഛം അതി 
നോടു കാണിക്കാന്‍ കഴിഞ്ഞു. എന്ത്‌ ആഹറ്റാദ 
മായിരുന്നു അവര്‍ അതു പിടിച്ചടക്കിയപ്പോള്‍. 
കൊള്ളയടിക്കാനും നശിപ്പിക്കാനുമാണവര്‍ 
അതു പിടിച്ചെടുത്തത്‌!” 

“അതിനാല്‍ യിസ്രായേല്‍ ദേശത്തെല്ഛറ്റി 
ഇപ്രകാരം പറയുക. പര്‍വ്വതങ്ങളോടും കുന്നു 
കളോടും അരുവികളോടും താഴ്വരകളോടും 
സംസാരിക്കുക. യജമാനനും യഹോവയുമായ 
വന്‍ ഇപ്രകാരം പറയുന്നുവെന്ന്‌ അവരോടു 
പറയുക, “ഞാനെന്‍റെ അസഹിഷ്ണതയെ 
യും കോപത്തെയും എനിക്കായി സംസാരി 
ക്കാന്‍ അനുവദിക്കും. എന്തുകൊണ്ടെന്നാല്‍, 
നിങ്ങള്‍ക്ക്‌ ആ രാഷ്ട്രങ്ങളില്‍നിന്നും വളരെ 
അവമതികള്‍ സഹിക്കേണ്ടിവന്നിരുന്നു.”” 

"അതുകൊണ്ട്‌ എന്‍െറ യജമാനനും യഹോ 
വയുമായവന്‍ ഇപ്രകാരം പറയുന്നു, “ഞാനാ 
കുന്നു ഈ ശപഥം ചെയ്യുന്നവന്‍! നിങ്ങളുടെ 
ചുറ്റുമുള്ള രാഷ്ട്രങ്ങള്‍ക്ക്‌ അതുമൂലം വളരെ 
അപമാനം സഹിക്കേണ്ടിവരുമെന്ന്‌ ഞാന്‍ ശപ 
ഥം ചെയ്യുന്നു. 

“എന്നാല്‍ യിസ്രായേലിലെ പര്‍വ്വതങ്ങളേ, 
നിങ്ങളില്‍ പുതിയമരങ്ങള്‍ നട്ടുവയ്ക്കപ്പെടു 























827 


കയും എന്‍െറ ജനങ്ങള്‍ക്കായി പഴങ്ങളുണ്ടാ 
ക്കുകയും ചെയ്യും. എന്‍െറ ജനം ഉടന്‍ തിരികെ 
വരും. ഞാന്‍ നിങ്ങളോടൊപ്പമുണ്ട. ഞാന്‍ 
നിങ്ങളെ സഹായിക്കും. നിങ്ങള്‍ ഉഴുതുമറിക്ക 

ടും. മനുഷ്യര്‍ നിന്നില്‍ വിത്തു വിതയ്ക്കും. 
10നിന്നില്‍ അനവധിപേര്‍ജീവിക്കും. യിന്ധ്രാ 
യേല്‍കൂടുംബം മുഴുവനും അവിടെ വസിക്കും. 
നഗരങ്ങള്‍ക്ക്‌ അവയില്‍ വസിക്കുന്ന ജനങ്ങ 
ളുണ്ടാകും. നശിപ്പിക്കപ്പെട്ട സ്ഥലങ്ങള്‍ പുനര്‍ 
നിര്‍മ്മിക്കപ്പെടും. വീനിങ്ങള്‍ക്കു ഞാന്‍ നിരവധി 
മനുഷ്യരെയും മൃഗങ്ങളെയും നല്‍കും. അവര്‍ 
വളരുകയും ധാരാളം കൂട്ടികളുണ്ടാവുകയും 
ചെയ്യും. പഴയകാലത്തെപ്പോലെ നിങ്ങളില്‍ 
ജീവിക്കാന്‍ ഞാന്‍ മനുഷ്യരെ കൊണ്ടുവരും. 
നിങ്ങള്‍ക്ക്‌ ഞാന്‍ പണ്ടത്തേതിനെക്കാള്‍ നന്മ 
യൂണ്ടാക്കും. അപ്പോള്‍, ഞാനാണു യഹോവ 
യെന്ന്‌ നിങ്ങളറിയും. 12അതെ, നിരവധിആളു 
കളെ-എന്‍െറജനമായ യിസ്ധരായേലുകാരെ 
-ഞാ൯ നിങ്ങളുടെ രാജ്യത്തേക്കു നയിക്കും. 
നിങ്ങള്‍ അവരുടെ അവകാശമായിരിക്കും. 
നിങ്ങളിനി ഒരിക്കലും അവരുടെ കുട്ടികളെ 
അപഹരിക്കുകയില്ല.” 

3എന്‍െറെ യജമാനനായ യഹോവ ഇപ്ര 
കാരം പറയുന്നു, “യിസ്രായേല്‍ദേശമേ, ജന 
ങ്ങള്‍ നിന്നെപ്പറ്റി ദുഷിച്ചുപറയുന്നു. നിന്‍െറ 
ജനത്തെ നീ നശിപ്പിച്ചുവെന്ന്‌ അവര്‍ പറയു 
ന്നു. അവരുടെ കൂട്ടികളെ നീ അപഹരിച്ചു 
വെന്നും അവര്‍ പറയുന്നു. 4പക്ഷേ നീയിനി 
ആളുകളെ നശിപ്പിക്കില്ല. അവരുടെ കുട്ടികളെ 
നീയിനി അപഹരിക്കുകയില്ല.” എന്‍െറ യജമാ 
നനായ യഹോവയാണ്‌ ഇക്കാര്യങ്ങള്‍ പറ 
ഞ്ഞത്‌. 15*അന്യരാഷ്ട്രങ്ങള്‍ ഇനി നിന്നെ അപ 
മാനിക്കാന്‍ ഞാന്‍ അനുവദിക്കില്ല. നിങ്ങളിനി 
മേല്‍ അവരാല്‍ പീഡിപ്പിക്കപ്പെടുകയില്ല. 
നീയിനി നിന്‍െറ ജനതയുടെ കുഞ്ഞുങ്ങളെ 
അപഹരിക്കുകയില്ല.” എന്‍റെ യജമാനനായ 
യഹോവയാണ്‌ ഇക്കാര്യങ്ങള്‍ പറഞ്ഞത്‌. 











യഹോവ തന്‍െറതന്നെ സൽപ്പേ 
രിനെ സംരക്ഷിക്കും 

16അനന്തരം യഹോവയുടെ അരുളപ്പാട്‌ 
എനിക്കുണ്ടായി. അവന്‍ പറഞ്ഞു, 17“മനുഷ്യ 
പുത്രാ, യിസ്രായേലിന്‍െറകുടുംബം അവരുടെ 
സ്വന്തം ദേശത്തുവസിച്ചു. പക്ഷേ തങ്ങള്‍ 
ചെയ്ത തിന്മകള്‍കൊണ്ട്‌ അവര്‍ ആ ദേശത്തെ 
കളങ്കപ്പെടുത്തി. അവര്‍ എനിക്ക്‌ ്ടുതുവായ 
ഒരു സ്ത്രീയെപ്പോലെയായിരുന്നു. 1&8ആ ദേശ 
ത്ത്‌ ആളുകളെ കൊന്ന്‌ അവര്‍ രക്തംചിന്തി. 
തങ്ങളുടെ വിഗ്രഹങ്ങള്‍ മൂലം അവര്‍ ആ ദേശ 
ത്തെ അശുദ്ധമാക്കി. അതിനാല്‍ ഞാനവരെ 
ഞാനെത്ര കോപിച്ചിരുന്നുവെന്നു കാണിച്ചു 
കൊടുത്തു. അവരെ ഞാന്‍ രാഷ്ട്രങ്ങള്‍ക്കി 
ടയില്‍ ചിതറിക്കുകയും സകലദേശങ്ങളിലും 
വ്യാപിപ്പിക്കുകയും ചെയ്തു. അവരുടെ തിന്മ 
കള്‍ക്ക്‌ അര്‍ഹിക്കുന്ന ശിക്ഷ ഞാന്‍ നല്‍കി. 
മിപക്ഷേ ആ അന്യദേശങ്ങളില്‍പോലും അവര്‍ 
എന്‍റ വിശുദ്ധനാമത്തെ കളങ്കപ്പെടുത്തി. 
എങ്ങനെ? ആ രാഷ്ട്രങ്ങള്‍ പറഞ്ഞു, “ഇവര്‍ 
യഹോവയുടെ ജനതയാകുന്നു. പക്ഷേ അവര്‍ 
അവന്‍െറ ദേശംവിട്ടു. അതിനാല്‍ യഹോ 
വയ്ക്കു ചില കുഴപ്പങ്ങളുണ്ട്‌” 

21“യിസ്രായേലുകാര്‍ തങ്ങള്‍പോയ സ്ഥല 
ങ്ങളിലൊക്കെ എന്റെറ വിശുദ്ധനാമം നശിപ്പി 
ച്ചു. എനിക്ക്‌ എന്‍െറ നാമത്തെച്ചൊല്ലി വ്യസ 














യെഹെസ്‌കേല്‍ 36:9-33 


നമായി. 2അതിനാല്‍ യജമാനനും യഹോവ 
യുമായവന്‍ യിസ്രരായേല്‍കുടുംബത്തോട്‌ 
ഇപ്രകാരം പറയുന്നു, “യിസ്രായേല്‍കുടുംബമേ, 
നീ പോയിടത്തൊക്കെ എന്‍െറ നാമത്തെ നശി 
പ്പിച്ചു. ഇതവസാനിപ്പിക്കാ൯ ചിലതു 
ചെയ്യാന്‍ പോവുകയാണു ഞാന്‍. യിസ്ധ്രാ 
യേലേ, നിന്നെക്കരുതിയല്ല ഞാനിതു ചെയ്യുക. 
എന്‍റെ വിശുദ്ധനാമത്തിനുവേണ്ടിയാണു 
ഞാനിതു ചെയ്യുക. 232 എന്‍െറ മഹാനാമം സത്യ 
മായും വിശുദ്ധമെന്നു ഞാന്‍ ആ രാഷ്ട്രങ്ങളെ 
കാണിക്കും. എന്‍െറ നാമത്തെ നിങ്ങള്‍ ദുഷി 
പ്പിച്ചു. നിങ്ങളെ ഞാന്‍ എന്‍െറെനാമത്തെ 
ആദരിക്കുന്നവരാക്കും. അപ്പോള്‍, ഞാനാണു 
യഹോവയെന്നു ആ രാഷ്ട്രങ്ങള്‍ അറിയും.” 
എന്റെറ യജമാനനായ യഹോവയാണിതു പറ 
ഞ്ഞത്‌. 

24ദൈവം പറഞ്ഞു, “നിങ്ങളെ ഞാ൯ ആ 
രാഷ്ട്രങ്ങളില്‍നിന്നും പുറത്തേക്കുകൊണ്ടുപോ 
വുകയും സ്വന്തം ദേശത്തേക്കു തിരികെ 
കൊണ്ടുവരികയും ചെയ്യും. 25അനന്തരം നിങ്ങ 
ളെ ഞാന്‍ ശുദ്ധജലം തളിച്ചുശുദ്ധീകരിക്കും. 
നിങ്ങളുടെ മാലിന്യമെല്ലാം ഞാന്‍ കഴുകിക്ക 
ളയും. ആ വൃത്തികെട്ട വിഗ്രഹങ്ങളില്‍നിന്നു 
നിങ്ങളിലുള്ള അഴുക്കുമുഴുവനും ഞാന്‍ കഴു 
കിക്കളയുകയും നിങ്ങളെ ശുദ്ധീകരിക്കുകയും 
ചെയ്യും.” 

26ദൈവം പറഞ്ഞു, “നിങ്ങളില്‍ ഞാന്‍ പുതി 
യൊരാത്മാവിനെ നിറയ്ക്കുകയും ചിന്താരീ 
തിയെ മാറ്റിമറിക്കുകയും ചെയും. നിങ്ങളുടെ 
ശരീരത്തില്‍നിന്നും ഞാന്‍ ശിലാഹൃദയം എടു 
ത്തുകളയുകയും മൃദുലമായ മനുഷഹൃദയം 
വച്ചുതരികയും ചെയ്യും. 7 എന്‍െറ ആത്മാ 
വിനെ ഞാന്‍ നിങ്ങളില്‍ നിക്ഷേപിക്കുകയും 
ചെയ്യും. നിങ്ങള്‍ എന്‍െറ നിയമങ്ങള്‍ അനു 
സരിക്കുന്ന തരത്തില്‍ നിങ്ങളെ ഞാന്‍ മാറ്റും. 
എന്‍െറ കല്പനകള്‍ നിങ്ങള്‍ ശ്രദ്ധയോടെ അനു 
സരിക്കും. 2&അനന്തരം, ഞാന്‍ നിങ്ങളുടെ പൂര്‍ 
വ്വികര്‍ക്കു നല്‍കിയ ദേശത്തു നിങ്ങള്‍ വസി 
ക്കും. ഞാന്‍ നിങ്ങളുടെ ദൈവവും നിങ്ങള്‍ 
എന്റെറ ജനതയുമായിരിക്കും.” 

29ദൈവം പറഞ്ഞു, “നിങ്ങളെ ഞാന്‍ നിങ്ങ 
ളുടെ അശുദ്ധിയില്‍നിന്നു രക്ഷിക്കുകയും നിങ്ങ 
ളെ പരിപാലിക്കുകയും ചെയ്യും. ധാന്യത്തോടു 
വളരാന്‍ ഞാന്‍ കല്‍പ്പിക്കും. നിങ്ങള്‍ക്കെതിരെ 
ഞാന്‍ പട്ടിണിക്കാലത്തെ കൊണ്ടുവരികയില്ല. 
നിങ്ങള്‍ ഇനിയും രാഷ്ട്രങ്ങള്‍ക്കിടയില്‍ പട്ടി 
ണിക്കാരെന്നും ദരിദ്രരെന്നുമുള്ള അപമാനം 
നേരിടാനിടയാകാതിരിക്കാ൯ നിങ്ങളുടെ മര 
ങ്ങളില്‍ പഴം സമൃദ്ധിയായി വളര്‍ത്തുകയും 
വയലുകളില്‍ നല്പവിളവുണ്ടാക്കുകയും ചെ 
യ്യും. 31നിങ്ങള്‍ നിങ്ങളുടെ ചീത്തപ്രവൃത്തി 
കളെ അനുസ്മരിക്കും. അക്കാര്യങ്ങള്‍ നന്നായി 
രൂന്നില്ലെന്ന്‌ നിങ്ങള്‍ ഓര്‍മ്മിക്കും. അപ്പോള്‍ 
നിങ്ങള്‍ സ്വന്തം പാപങ്ങള്‍ക്കും കൊടുംപ്രവൃ 
ത്തികള്‍ക്കും സ്വയം വെറുക്കും.” 

എന്‍റ യജമാനനായ യഹോവ പറയൂ 
ന്നു, “നിങ്ങള്‍ ഇത്‌ ഓര്‍മ്മിച്ചുകൊള്ളുക, നിങ്ങ 
ളുടെ നന്മയ്ക്കായല്പ ഞാനിതു ചെയ്യുന്നത്‌! 
എന്‍െറ സല്‍പേരിനുവേണ്ടിയാണു ഞാനിതു 
ചെയ്യുന്നത്‌! യിസ്രായേല്‍കുടുംബമേ, നിങ്ങള്‍ 
സ്വന്തം ജീവിതമാര്‍ഗ്ഗങ്ങളെച്ചൊല്ലി ലജ്ജിതരും 
അപമാനിതരുമാവുക!” 

എന്റെ യജമാനനായ യഹോവ ഇപ്ര 
കാരം പറയുന്നു, “നിങ്ങളുടെ പാപങ്ങളെ 














യെഹെസ്‌കേല്‍ 36:34-37:16 


ഞാന്‍ കഴുകിക്കളയുന്ന ദിവസം ജനങ്ങളെ 
ഞാന്‍ നിങ്ങളുടെ നഗരങ്ങളിലേക്കു തിരികെ 
കൊണ്ടുവരും. നശിപ്പിക്കപ്പെട്ട ആ നഗരങ്ങള്‍ 
പുനര്‍നിര്‍മ്മിക്കപ്പെടും. 3്വിജനമാക്കപ്പെടു 
ദേശം വീണ്ടും ഉഴുതുമറിക്കപ്പെടും. ആ വഴി 
കടന്നു പോകുന്നവര്‍ക്കു മുമ്പില്‍ അതിനെ 
ശൂന്യമായി ഇടുന്നതിനു പകരം അവിടെ കൃഷി 
ചെയ്യപ്പെടും. 35അവര്‍ പറയും, “പണ്ട്‌ ഈ 
ദേശം നശിപ്പിക്കപ്പെട്ടിരുന്നു. എന്നാലിപ്പോള്‍ 
ഇത്‌ ഏദെന്‍തോട്ടം പോലെയായിരിക്കുന്നു. 
നഗരങ്ങള്‍ നശിപ്പിക്കപ്പെട്ടിരുന്നു, അവ തകര്‍ 
ന്നതും ശൂന്യവുമായിരുന്നു. എന്നാലിപ്പോള്‍ 
അവ സംരക്ഷിതവും ജനവാസമുള്ളവയുമായി 
രിക്കുന്നു.” 

36ദൈവം പറഞ്ഞു, “അപ്പോള്‍ നിങ്ങള്‍ക്കു 
ചുറ്റിലും അവശേഷിക്കുന്ന രാഷ്ട്രങ്ങള്‍, 
ഞാനാണു യഹോവയെന്നും നശിപ്പിക്കപ്പെട്ട 
ആ സ്ഥലങ്ങള്‍ ഞാന്‍ പുനര്‍നിര്‍മ്മിച്ചു 
വെന്നും അറിയും. ശൂന്യമായിരുന്ന ഈ ദേശത്ത്‌ 
ഞാന്‍ പലതും കൃഷി ചെയ്തിരിക്കുന്നു. ഞാനാ 
കുന്നു യഹോവ. ഞാനാണിക്കാര്യങ്ങള്‍ പറ 
ഞ്ഞത്‌, അവയെല്ലാം ഞാന്‍ സംഭവിപ്പിക്കുക 
യും ചെയ്യും!” 

എന്റെറ യജമാനനായ യഹോവ ഇക്കാര്യ 
ങ്ങള്‍ പറയുന്നു, “യിസ്രായേല്‍ കുടുംബത്തെ 
എനന്‍െ“റയടുത്തേക്കു വരുന്നതിനും ഇക്കാര്യ 
ങ്ങള്‍ തങ്ങള്‍ക്കായി ചെയ്യാന്‍ എന്നോടാവശ്യ 
പ്പെടാനും ഞാന്‍ അനുവദിക്കും. അവരെ 
വലിയൊരു ജനതയായി ഞാന്‍ വളര്‍ത്തു 
കയും ചെയ്യും. അവര്‍ ആട്ടിന്‍പറ്റങ്ങളെപ്പോ 
ലെ ആയിരിക്കും. 38വിശേഷഉത്സവക്കാലത്ത്‌, 
ബലിക്കായുള്ള ചെമ്മരിയാട്ടിന്‍പറ്റങ്ങളാല്‍ 
യെരുശലേം നിറഞ്ഞു. അതേപോലെ ജനങ്ങള്‍ 
നഗരങ്ങളിലും നശിപ്പിക്കപ്പെട്ട സ്ഥലങ്ങളിലും 
നിറയും. അപ്പോള്‍, ഞാനാണു യഹോവ 
യെന്ന്‌ അവരറിയും.” 























വരണ്ട അസ്ഥികളുടെ ദര്‍ശനം 
മു യഹോവയുടെ ശക്തി എന്നിലേക്കു 
വന്നു. യഹോവയുടെ ആത്മാവ്‌ എന്നെ 
നഗരത്തിനു പുറത്തേക്ക്‌ എടുത്തുകൊണ്ടു 
പോവുകയും താഴ്വരയുടെ നടുവില്‍കൊണ്ടു 
നിര്‍ത്തുകയും ചെയ്തു. 2താഴ്വര നിറയെ മരി 
ച്ചവരൂടെ അസ്ഥികളായിരുന്നു. യഹോവ 
എന്നെ അസ്ഥികള്‍ക്കിടയിലൂടെ ചുറ്റി നടത്തി 
ച്ചു. താഴ്വരയില്‍ വളരെ അസ്ഥികള്‍ ഉണ്ടായി 
രുന്നു. അസ്ഥികള്‍ വളരെ വരണ്ടിരുന്നതായി 
ഞാന്‍ കണ്ടു. 3അനന്തരം എന്‍െറ യജമാനനും 
യഹോവയുമായവ൯ന്‍ എന്നോടു പറഞ്ഞു, 
“മനുഷ്യപുത്രാ, ഈ അസ്ഥികള്‍ക്കു ജീവന്‍ 
വയ്ക്കാനാകുമോ?” 
ഞാന്‍ ഉത്തരം പറഞ്ഞു, “എന്‍െറ യജമാന 
നായ യഹോവേ, ആ ചോദ്യത്തിനുത്തരം നിന 
ക്കു മാത്രമേ അറിയൂ.” 
4എന്‍െറ യജമാനനായ യഹോവ എന്നോടു 
പറഞ്ഞു, “എനിക്കായി ആ അസ്ഥികളോടു 
സംസാരിക്കുക. ആ അസ്ഥികളോട ഇപ്രകാരം 
പറയുക, “വരണ്ട അസ്ഥികളേ, യഹോവയുടെ 
വാക്കുകള്‍ ശ്രദ്ധിച്ചു കേള്‍ക്കുക! എന്റെറ 
യജമാനനായ യഹോവ നിങ്ങളോട്‌ ഇപ്രകാരം 
പറയുന്നു, നിങ്ങളില്‍ ഞാന്‍ ശ്വാസം നിറ 
യ്ക്കും. നിങ്ങള്‍ക്കു ജീവന്‍ വയ്ക്കുകയും 
ചെയ്യും! നിങ്ങളില്‍ ഞാന്‍ ഞരമ്പുകളും മാംസ 
വും വച്ചുപിടിപ്പിക്കുകയും ചര്‍മ്മംകൊണ്ടു 











828 


പൊതിയുകയും ചെയ്യും. അനന്തരം നിങ്ങളില്‍ 
ഞാന്‍ ശ്വാസം നിവേശിപ്പിക്കുകയും നിങ്ങള്‍ 
ജീവനിലേക്കു തിരികെ വരികയും ചെയ്യും! 
അപ്പോള്‍, യഹോവ ഞാനാകുന്നെന്ന്‌ നിങ്ങള 
റിയും.” 
അതിനാല്‍ ഞാന്‍ അസ്ഥികളോട്‌ യഹോ 
വയ്ക്കുവേണ്ടി അവന്‍ പറഞ്ഞതുപോലെ സം 
സാരിച്ചു. അപ്പോള്‍ ഞാന്‍ ഒരു വലിയശബ്ദം 
കേട്ടു. അസ്ഥികള്‍ ചലിയ്ക്കാന്‍ തുടങ്ങി. 
അസ്ഥികള്‍ അസ്ഥികളോടുചേരുവാന്‍ ആരം 
രിച്ചു! 8അപ്പോള്‍, ഞരമ്പും മാംസവും എന്‍െറ 
കണ്‍മുമ്പില്‍ വച്ച്‌ അസ്ഥികളെപൊതിയു 
ന്നതു ഞാന്‍ കണ്ടു. ചര്‍മ്മം അവയെ പൊതി 
യാനാരംഭിച്ചു. പക്ഷേ ആ ശരീരങ്ങള്‍ അനങ്ങി 
യില്ല എന്തെന്നാല്‍ അവയ്ക്കുള്ളില്‍ ശ്വാസം 
ഉണ്ടായിരുന്നില്ല. 
അപ്പോള്‍ എന്‍െറ യജമാനനായ യഹോവ 
എന്നോടു പറഞ്ഞു, “എനിക്കുവേണ്ടി കാറ്റി 
നോടു സംസാരിക്കുക. മനുഷ്യപുത്രാ കാറ്റി 
നോട്‌ എനിക്കുവേണ്ടി സംസാരിക്കുക. യജമാ 
നനും യഹോവയുമായവന്‍ ഇപ്രകാരം പറയു 
ന്നതായി കാറ്റിനോടു പറയുക, “കാറ്റേ, എല്ലാ 
വശത്തുനിന്നും വന്ന്‌ ഈ മൃതദേഹങ്ങളിലേക്കു 
ശ്വാസം കയറ്റുക! അവരിലേക്കു നിശ്വാസം 
നിറയ്ക്കുക അവര്‍ വീണ്ടും ജീവിക്കട്ടെ!” 
10അതിനാല്‍ ഞാന്‍ യഹോവയ്ക്കുവേണ്ടി 
കാറ്റിനോടു സംസാരിച്ചു. യഹോവ പറഞ്ഞ 
തുപോലെ, മൃതദേഹങ്ങളിലേക്കു ശ്വാസം വന്നു 
കയറുകയും ചെയ്തു. അവര്‍ ജീവന്‍വച്്‌ 
എഴുന്നേറ്റുനിന്നു. അവര്‍ അനേകമനേകം 
പേരുണ്ടായിരുന്നു. അവര്‍ വലിയൊരു സൈന്യ 
മുണ്ടായിരുന്നു! 
1അപ്പോള്‍ എന്‍െറ യജമാനനായ യഹോവ 
എന്നോടു സംസാരിച്ചു, “മനുഷ്യപുത്രാ, ഈ 
അസ്ഥികള്‍ സമസ്ത യിസ്രായേല്‍കുടുംബ 
ത്തെയും പോലെയാണ്‌. യിസന്ധായേല്‍ജനത 
പറയുന്നു, “ഞങ്ങളുടെ അസ്ഥികള്‍ ഉണങ്ങി 
വരണ്ടിരിക്കുന്നു. ഞങ്ങളുടെ പ്രത്യാശനഷ്ട 
പ്പെട്ടിരിക്കുന്നു. ഞങ്ങള്‍ പൂര്‍ണ്ണമായും നശിപ്പി 
ക്കപ്പെട്ടിരിക്കുന്നു!' 12അതിനാല്‍ അവരോടു 
എനിക്കുവേണ്ടി സംസാരിക്കുക. യജമാനനും 
യഹോവയുമായവന്‍൯ ഇപ്രകാരം പറയുന്നു 
വെന്ന്‌ അവരോടു പറയുക, “എന്‍െറ ജനമേ, 
ഞാന്‍ നിങ്ങളുടെ കല്ലറകള്‍ തുറക്കുകയും ആ 
കല്പറകളില്‍നിന്നും നിങ്ങളെ ഞാന്‍ എഴുന്നേ 
ല്‍പ്പിക്കുകയും ചെയും. നിങ്ങളെ ഞാന്‍ യിസ്രാ 
യേല്‍ദേശത്തേക്കു കൊണ്ടുവരും. 13എനന്‍െറ 
ജനമേ, നിങ്ങളുടെ കല്ലറകള്‍ ഞാന്‍ തുറക്കു 
കയും അതില്‍നിന്നും നിങ്ങളെ എഴുന്നേല്ലിക്കു 
കയും ചെയ്യും. അപ്പോള്‍, ഞാനാണു യഹോ 
വയെന്നു നിങ്ങളറിയും. 4എനന്‍്റെ ആത്മാ 
വിനെ ഞാന്‍ നിങ്ങളില്‍ നിറയ്ക്കുകയും 
നിങ്ങള്‍ വീണ്ടും ജീവനിലേക്കു വരികയും 
ചെയ്യും. അപ്പോള്‍ ഞാന്‍ നിങ്ങളെ നിങ്ങളുടെ 
സ്വന്തം ദേശത്തേക്കു നയിക്കും. അപ്പോള്‍, 
ഞാനാണു യഹോവയെന്ന്‌ നിങ്ങളറിയും. 
ഇക്കാര്യങ്ങള്‍ ഞാനാണു പറഞ്ഞതെന്നും അവ 
യെ നടപ്പാക്കിയതു ഞാനാണെന്നും നിങ്ങള 
റിയും.” യഹോവയാണ്‌ അക്കാര്യങ്ങള്‍ പറ 
ഞ്ഞത്‌. 
































യെഹൂദയും യിസ്രായേലും ഒന്നാകണം 
യഹോവയുടെ വചനം വീണ്ടും എന്നി 
ലേക്കു വന്നു. അവന്‍ പറഞ്ഞു, 1മനുഷ്യ 


829 


പുത്രാ, ഒരു വടിയെടുക്കുകയും അതിന്മേല്‍ 
ഈ സന്ദേശമെഴുതുകയും ചെയ്യുക, “ഈ വടി 
യെഹൂദയ്ക്കും അവന്‍െറ സുഹൃത്തുക്കളായ 
യിസ്രായേൽജനതയ്ക്കും.” പിന്നെ, മറ്റൊരു വടി 
കൂടി എടുത്ത്‌ അതില്‍ ഇങ്ങനെ എഴുതുക, 
“എഫ്രയീമിന്‍െറെ ഈ വടി യോസേഫിനും 
അവന്‍െറ സുഹൃത്തുക്കളായ യിസ്ധരായേലുകാ 
ര്‍ക്കുമുള്ളത്‌.” 17അനന്തരം ആ രണ്ടു വടികളും 
കൂട്ടിചേര്‍ക്കുക. നിങ്ങളുടെ കൈയില്‍ അവ 
ഒറ്റ വടിയായിത്തീരും. 

18*അതിന്‍െറ അര്‍ത്ഥമെന്താണെന്നു വിശദീ 
കരിക്കാന്‍ നിന്‍െറ ജനം നിന്നോടാവശ്യപ്പെ 
ടും. യജമാനനും യഹോവയുമായവന്‍ ഇപ്ര 
കാരം പറയുന്നെന്ന്‌ അവരോടു പറയുക, 
“എഫ്രയീമിന്‍െറെയും അവന്‍െറ സുഹൃത്തുക്ക 
ളായ യിസ്രായേല്‍ഗോത്രങ്ങളുടെയും കൈയി 
ലുള്ള യോസേഫിന്‍റെ ആ വടി ഞാനെടുക്കും. 
അനന്തരം ആ വടി ഞാന്‍ യെഹൂദയുടെ വടി 
യോടൊപ്പംവയ്ക്കുകയും അവയെ രണ്ടിനെ 
യും ഒന്നിപ്പിക്കുകയും ചെയും. എന്‍റെ കൈ 
യില്‍ അവ ഒറ്റ വടിയായിത്തീരും! 

20“ആ വടികള്‍ നിന്‍െറ കൈയില്‍ അവരുടെ 
മുമ്പില്‍ പിടിക്കുക. ആ വടികളില്‍ നീ ഈ 
പേരുകള്‍ എഴുതി. 21യജമാനനും യഹോവയു 
മായവന്‍ ഇപ്രകാരം പറയുന്നുവെന്ന്‌ ജനങ്ങ 
ളോടു പറയുക, “യിനസ്രായേൽജനതചെന്നു 
ചേര്‍ന്നിരിക്കുന്ന ജനതകള്‍ക്കിടയില്‍നിന്നും 
ഞാന്‍ യിസ്രായേലുകാരെ എടുക്കും. നാനാ 
ഭാഗത്തുനിന്നും അവരെ സമാഹരിച്ച്‌ അവരുടെ 
സ്വന്തം ദേശത്തേക്കു കൊണ്ടുവരും. 22അവരെ 
ഞാന്‍ യിസന്രായേലിന്‍െറെപര്‍വ്ൃതപ്രദേശത്ത്‌ 
ഒരൊറ്റ രാഷ്ട്രമാക്കിമാറ്റും. ഒരേരാജാവ്‌ അവ 
രുടെയെല്ലാം രാജാവായിരിക്കും. അവര്‍ രണ്ടു 
രാഷ്ട്രങ്ങളായി തുടരുകയില്ല. അവരിനി രണ്ടു 
സാമ്രാജ്യങ്ങളായി വിഭജിക്കപ്പെടുകയില്ല. 
23അവര്‍ തങ്ങളുടെ വിഗ്രഹങ്ങളാലോ ഭീകര 
പ്രതിമകളാലോ തങ്ങളുടെ മറ്റു കുറ്റകൃത്യങ്ങ 
ളാലോ തങ്ങളെത്തന്നെ മലിനരാക്കുകയില്ല. 
പക്ഷേ, അവരെ ഞാന്‍ അവര്‍ പാപം ചെയ്തി 
രിക്കുന്ന സകല സ്ഥലങ്ങളില്‍നിന്നും രക്ഷി 
ക്കും. അവരെ ഞാന്‍ കഴുകിശുദ്ധരാക്കും. അവര്‍ 
എന്‍െറ ജനതയും ഞാന്‍ അവരുടെ ദൈവവു 
മായിരിക്കും. 

24“ എനറെ ദാസനായ ദാവീദ്‌ അവര്‍ക്കുമേല്‍ 
രാജാവുമായിരിക്കും. അവര്‍ക്കെല്പാംമേല്‍ ഒരേ 
ഇടയന്‍ മാത്രമുണ്ടായിരിക്കും. അവര്‍ എന്‍െറ 
ചട്ടങ്ങളും കല്വനകളുമനുസരിച്ചു ജീവിക്കും. 
ഞാന്‍ അവരോടു പറഞ്ഞകാര്യങ്ങള്‍ അവര്‍ 














യെഹെസ്‌കേല്‍ 37:17-38:9 


അതെ ഞാന്‍ അവരുടെ ദൈവവും അവര്‍ 
എന്‍െറ ജനതയുമാകും. ഞാനാണു യഹോവ 
യെന്ന്‌ അനൃരാഷ്ട്രങ്ങള്‍ അറിയുകയും 
ചെയ്യും. യിസ്രായേലിനെ, അവര്‍ക്കിടയില്‍ 
ഞാനെന്‍റെ വിശുദ്ധകൂടാരത്തെ എന്നെന്നേ 
ക്കുമായി സ്ഥാപിച്ചുകൊണ്ട്‌, ഞാനെന്‍െറ 
വിശുദ്ധജനതയാക്കുന്നുവെന്ന്‌ അവരറിയുക 


BE 


യും ചെയ്യും. 





ഗോഗിനെതിരെയുള്ള സന്ദേശം 
3 യഹോവയുടെ വചനം എന്നിലേക്കു 

വന്നു. അവന്‍ പറഞ്ഞു, മ്മനുഷ്യ 
പുത്രാ, മാഗോഗിലുള്ള ഗോഗിലേക്കു നോ 
ക്കുക. മേശെക്‌, തൂബല്‍ രാഷ്ട്രങ്ങളിലെ 
ഏറ്റവും പ്രമാണിയായ നേതാവാണയാള്‍. 
എനിക്കുവേണ്ടി ഗോഗിനെതിരെ സംസാരി 
ക്കുക. യജമാനനും യഹോവയുമായവന്‍ ഇപ്ര 
കാരം പറയുന്നതായി അവനോടു പറയുക, 
“ഗോഗ്‌, മേശെക്‌, തൂബല്‍ രാഷ്ട്രങ്ങളിലെ 
ഏറ്റവും പ്രമാണിയായ നേതാവാകുന്നു നീ! 
പക്ഷേ ഞാന്‍ നിനക്കെതിരാകുന്നു. 4നിന്‍െറ 
വായില്‍ കൊളുത്തുകളിട്ട നിന്നെ ഞാന്‍ പിടി 
കൂടുകയും തിരികെകൊണ്ടുവരികയും ചെയ്യും. 
നിന്നെയും നിന്‍െറ സൈന്യത്തിലെ സക 
ലരെയും ഞാന്‍ പുറത്തേക്കു കൊണ്ടുവരും. 
എല്പാകുതിരകളെയും കുതിപ്പടയാളികളെയും 
ഞാന്‍ പുറത്തുകൊണ്ടുവരും. അവര്‍ അനവ 
ധിയായിരിക്കും. ആ ഭടന്മാര്‍ എല്ലാവരും ഒരേ 
പടച്ചട്ട ധരിക്കുന്നവരായിരിക്കും. പരിചകളും 
വാളുകളും ധരിക്കുന്നവരുമായിരിക്കും. പേര്‍ 
ഷ്യ, എത്യോപ്യ, പൂത്‌ എന്നിവിടങ്ങളില്‍ 
നിന്നുള്ള ഭടന്മാര്‍ അവരോടൊപ്പമുണ്ടായിരി 
ക്കും. അവരെല്ലാം തങ്ങളുടെ പരിചകളും ശിര 
സ്ത്രാണങ്ങളും ധരിക്കുന്നവരായിരിക്കും. 
തന്‍റെ സകല സൈനികവ്യൂഹങ്ങളോടും 
കൂടി ഗോമെരും ഉണ്ടായിരിക്കും. വളരെ വടക്കു 
നിന്നുള്ള രാഷ്ട്രമായ തോഗര്‍മ്മാതും തങ്ങളുടെ 
മുഴുവന്‍ സൈനിക വ്യൂഹങ്ങളോടെയുമു 
ണ്ടാകും. തടവുകാരുടെ ആ നിരയില്‍ നിന്നോ 
ടൊപ്പം അനവധിയനവധിയാളുകള്‍ ഉണ്ടാ 
യിരിക്കും. 

“തയ്യാറായിരിക്കുക. അതെ, നിങ്ങള്‍ സ്വയ 
വും നിങ്ങളോടു ചേര്‍ന്നിരിക്കുന്ന സൈന്യങ്ങ 
ളെയും തയ്യാറാക്കുക. നിങ്ങള്‍ നിരീക്ഷണ 
ത്തോടെ തയ്യാറായിരിക്കുക. 8വളരെക്കാലത്തി 
നുശേഷം നിങ്ങള്‍ ജോലിക്കായി വിളിക്ക 

ം. വരാനിരിക്കുന്ന വര്‍ഷങ്ങളില്‍ യുദ്ധ 




















ചെയ്യും. എനെറെ ദാസനായ യാക്കോബിനു 
ഞാന്‍ നല്‍കിയ ദേശത്ത്‌ അവര്‍ വസിക്കും. 
നിങ്ങളുടെ പൂര്‍വ്വികര്‍ ആ സ്ഥലത്തു ജീവിച്ചു. 
എന്‍െറ ജനവും അവിടെ ജീവിക്കും. അവരും 
അവരുടെ കുട്ടികളും പേരക്കുട്ടികളും എന്നെ 
ന്നേക്കുമായി അവിടെ വസിക്കും. എന്‍െറ ദാസ 
നായ ദാവീദ എന്നെന്നേക്കും അവരുടെ നേതാ 
വായിരിക്കുകയും ചെയ്യും. 2അവരുമായി 
ഞാനൊരു സമാധാനക്കരാര്‍ ഉണ്ടാക്കുകയും 
ചെയ്യും. ഈ കരാര്‍ നിത്യമായി തുടരും. അവ 
ര്‍ക്ക്‌ അവരുടെ ദേശം നല്‍കാമെന്നും ഞാന്‍ 
സമ്മതിച്ചു. അവരുടെ ആളുകളെ അനവധി 
യാക്കിത്തീര്‍ക്കാമെന്നു ഞാന്‍ സമ്മതിച്ചു. 
എന്‍െറ വിശുദ്ധകൂടാരം അവര്‍ക്കിടയില്‍ സ്ഥാ 
പിക്കാമെന്നും ഞാന്‍ സമ്മതിച്ചു. 7എനന്‍െറെ 
വിശുദ്ധകൂടാരം അവരോടൊപച്പമായിരിക്കും. 














പെടു 
തില്‍നിന്ന്‌ പുനരുദ്ധരിക്കപ്പെടുന്ന ആ ദേശ 
ത്തേക്കു നിങ്ങള്‍ വരും. ആ ദേശത്തെ ജനങ്ങള്‍ 
പല രാഷ്ട്രങ്ങളില്‍നിന്നായി സമാഹരിക്ക 
പ്പെട്ട്‌ യിസ്രായേലിലെ പര്‍വ്വതങ്ങളിലേക്കു 
തിരികെ കൊണ്ടുവരപ്പെട്ടവരാണ്‌. മുന്‍കാല 
ങ്ങളില്‍ യിസ്രായേലിലെ പര്‍വ്വതങ്ങള്‍ വീണ്ടും 
വീണ്ടും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ, ഈ 
ആളുകള്‍ ആ വിദേശങ്ങളില്‍നിന്നും തിരികെ 
വന്നവരായിരിക്കാം. അവരെല്ലാം സുരക്ഷിത 
രായി വസിച്ചിരിക്കാം. പക്ഷേ നിങ്ങള്‍ അവ 
രെ ആക്രമിക്കാന്‍ വരും. നിങ്ങള്‍ ഒരു കൊടു 
കാറ്റുപോലെ വരും. ദേശത്തെയാകെ മൂടുന്ന 
ഒരു കരാളമേഘംപോലെ നിങ്ങള്‍ വരും. നിങ്ങ 
ളും അനവധി രാഷ്ട്രങ്ങളില്‍നിന്നുള്ള നിങ്ങ 
ളുടെ സൈന്യവ്യൂഹങ്ങളും ഈ ജനങ്ങളെ 
ആക്രമിക്കാന്‍ വരും.” 




















യെഹെസ്‌കേല്‍ 38:10-39:7 


10എന്‍്ററ യജമാനനായ യഹോവ ഇപ്രകാരം 
പറയുന്നു, “അക്കാലത്ത്‌ ഒരാശയം നിങ്ങളുടെ 
മനസ്സിലേക്കു കടന്നുവരും. നിങ്ങള്‍ ഒരു ദുഷ്ട 
പദ്ധതിയുണ്ടാക്കാ൯ ആരംഭിക്കും. 1നിങ്ങള്‍ 
പറയും, “ഞാന്‍, മതിലുകളില്ലാത്ത പട്ടണങ്ങ 
ളുള്ള ആ രാജ്യത്തെ ആക്രമിക്കാന്‍ പോകും. 
അവര്‍ സമാധാനത്തില്‍ വസിക്കുന്നു. തങ്ങള്‍ 
സുരക്ഷിതരാണെന്ന്‌ അവര്‍ കരുതുന്നു. നഗര 
ങ്ങളെ സംരക്ഷിക്കാന്‍ ചുറ്റും മതിലുകളൊന്നു 
മില്ല. കവാടങ്ങളില്‍ അവര്‍ക്കു പൂട്ടുകളുമില്ല- 
അവര്‍ക്കു കവാടങ്ങള്‍ പോലുമില്ല! 12ആ ജന 
ങ്ങളെയെല്ലാം തോല്പിച്ച്‌ ഞാന്‍ അവരുടെ വില 


830 


ഞാന്‍ പ്രകടിപ്പിക്കും. 9എനന്‍െറ കോപത്തിലും 
അസഹിഷ്ണതയിലും ഞാന്‍ സത്യം ചെയ്യു 
ന്നു: യിസ്രായേല്‍ ദേശത്ത്‌ അന്ന്‌ അതിശക്ത 
മായ ഒരു ഭൂകമ്പമുണ്ടാകുമെന്ന്‌ ഞാന്‍ പ്രഖ്യാ 
പിക്കുന്നു. 22ആ സമയത്ത്‌ സകലജീവജാല 
ങ്ങളും ഭയംകൊണ്ടു കുലുങ്ങും. കടലിലെ മത്സ്യ 
ങ്ങളും ആകാശത്തിലെ പക്ഷികളും കാട്ടുമൃഗ 
ങ്ങളും നിലത്തിഴഞ്ഞു നടക്കുന്ന സകലചെറു 
ജീവികളും സകലമനുഷ്യരും ഭയംകൊണ്ടു 
വിറയ്ക്കും. പര്‍വ്വതങ്ങള്‍ താഴെവീഴുകയും 
കിഴുക്കാംതൂക്കായ മലകള്‍ തകര്‍ന്നുവീഴുകയും 
ചെയ്യും. എല്ലാ മതിലുകളും നിലത്തേക്കു 





പിടിച്ചതെല്ലാം കവര്‍ന്നെടുക്കുകയും ചെയ്യും. 
അവരുടെ ദേശങ്ങള്‍ വിജനമാക്കപ്പെട്ടിരുന്നെ 
ങ്കിലും അനവധി ദേശങ്ങളില്‍നിന്നു കൊണ്ടുവ 
രപ്പെട്ടവര്‍ ഇന്നവിടെ വസിക്കുന്നു. അവര്‍ക്കെ 
തിരെ ഞാന്‍ യുദ്ധം ചെയ്യും. ഇപ്പോള്‍ ആ 
ജനങ്ങള്‍ക്ക്‌ കന്നുകാലികളും വസ്തുവകകളും 
ഉണ്ട്‌. ലോകത്തിന്‍െറ നാല്‍ക്കവലകളില്‍ അവര്‍ 
വസിക്കുന്നു-ശക്തരായ മറ്റു രാഷ്ട്രങ്ങളെയെ 
ല്ലാം പിടിക്കാന്‍ ഈ സ്ഥലങ്ങളിലൂടെ ശക്ത 
മായ രാഷ്ട്രങ്ങള്‍ക്ക്‌ കടന്നുപോകേണ്ടതുണ്ട്‌.” 
13“ശെബയും ദെദാനും തര്‍ശീശിലെ വ്യാപാ 
രികളും അവരുമായി കച്ചവടംനടത്തുന്ന എല്ലാ 
നഗരങ്ങളും നിന്നോടു “വിലഹ ിടിപ്പുള്ളവ 
പിടിചെടുക്കാനാണോ നിങ്ങള്‍ വന്നത്‌? ആ 
സാധനങ്ങള്‍ കൊള്ളയടിക്കാനും വെള്ളിയും 
സ്വര്‍ണ്ണവും കന്നുകാലികളെയും വസ്തുവക 
കളെയും കവര്‍ന്നു കൊണ്ടുപോകാനുമാണോ 
നിങ്ങളുടെ ഭടന്മാരെ ഒരുമിച്ചുകൂട്ടിയത്‌? വില 
പിടിപ്പുള്ള ആ സാമാനങ്ങളെല്പാം കൊള്ള 
യടിച്ചു കൊണ്ടുപോകുന്നതിനാണോ നിങ്ങള്‍ 
റ്‌” എന്നു ചോദിക്കും. 

















വന്നത്‌ 

14ദൈവം പറഞ്ഞു, “മനുഷ്യപുത്രാ, എനി 
ക്കായി ഗോഗിനോടു സംസാരിക്കുക. എന്‍െറ 
യജമാനനായ യഹോവ ഇപ്രകാരം പറയുന്നു 
വെന്ന്‌ അവനോടു പറയുക, 'യിസ്രായേല്‍ജനം 
സമാധാനത്തിലും സുരക്ഷിതത്വത്തിലും കഴി 
യൂമ്പോള്‍ നീ അവരെ ആക്രമിക്കാന്‍ വരും. 
15വളരെ വടക്കുള്ള നിന്‍െറ സ്ഥലത്തുനിന്നും 
നീ ഇറങ്ങിവരും. അനേകം പേരെ നീ നിന്നോ 
ടൊപ്പം കൊണ്ടുവരികയും ചെയ്യും. അവരെ 
ല്ലാം കുതിരപ്പുറത്തു സഞ്ചരിക്കും. നിങ്ങള്‍ 
വളരെ വലിയ, ശക്തമായൊരു സൈന്യമായി 
രിക്കും. 6നീ എന്‍െറ യിസ്രായേൽല്‍ജനതയ്ക്കെ 
തിരെ യുദ്ധം ചെയ്യാന്‍ വരും. ദേശത്തെ മൂടുന്ന 
ഒരു കരാളമേഘം പോലെയായിരിക്കും നീ. വരാ 
നിരിക്കുന്ന ദിവസങ്ങളില്‍ എന്‍െറ ദേശത്തി 
നെതിരെ യുദ്ധം ചെയ്യാന്‍ നിന്നെ ഞാന്‍ 
കൊണ്ടുവരും. ഗോഗേ, അപ്പോള്‍, ഞാനെത്ര 
ശക്തനാണെന്ന്‌ രാഷ്ട്രങ്ങള്‍ പഠിക്കും! അവര്‍ 
എന്നെ ആദരിക്കാന്‍ പഠിക്കുകയും ഞാ൯ വിശു 
ദ്ധനെന്ന്‌ അറിയുകയും ചെയ്യും. ഞാന്‍ 
നിന്നോട്‌ എന്തുചെയ്യുമെന്ന്‌ അവര്‍ കാണും.” 

17 എന്‍െറ യജമാനനായ യഹോവ ഇപ്രകാരം 
പറയുന്നു, “വളരെ പണ്ടു നിങ്ങളെപ്പറ്റി ഞാന്‍ 
പറഞ്ഞിരുന്നു. ഞാനെന്‍ററ ദാസന്മാരായ 
പ്രവാചകരെ ഉപയോഗിച്ചു. അവര്‍ക്കെതിരെ 
യുദ്ധം ചെയ്യാന്‍ നിങ്ങളെ ഞാന്‍ കൊണ്ടുവരു 
മെന്ന്‌ യിസ്രായേലിലെ പ്രവാചകര്‍ എനിക്കു 
വേണ്ടി പറഞ്ഞു.” 

18൭നന്‍െറ യജമാനനായ യഹോവ പറഞ്ഞു, 
“ആ സമയത്ത്‌ യിസ്രായേല്‍ ദേശത്തിനെതിരെ 
യുദ്ധം ചെയ്യാന്‍ ഗോഗ്‌ വരും. എന്‍െറ കോപം 

















വീഴും!” 

2എനന്‍െറ യജമാനനായ യഹോവ പറയു 
ന്നു, “യിസ്രായേലിന്‍റെ പര്‍വ്വതങ്ങളില്‍ 
ഗോഗിനെതിരെ എല്ലാത്തരം ഭീകരതകളെയും 
ഞാന്‍ വിളിക്കും. അവന്‍െറ ഭടന്മാര്‍ പരസ്പരം 
ആക്രമിക്കുകയും തങ്ങളുടെ വാളുകളാല്‍ പര 
സ്പരം കൊല്ലുകയും ചെയ്യും. 22ഗോഗിനെ 
ഞാന്‍ രോഗങ്ങളും മരണവും കൊണ്ടുശിക്ഷി 
ക്കും. ഗോഗിന്‍െറയും അവന്‍െറ വലിയ സൈ 
നൃത്തിന്‍െറയുംമേല്‍ ഞാന്‍ ആലിപ്പഴവും 
തീയും ഗന്ധകവും മഴപോലെ പെയ്യിക്കും. 
അപ്പോള്‍ ഞാന്‍ എത്രമഹത്വമുള്ളവനാണെ 
ന്നു ഞാന്‍ തെളിയിക്കും. ഞാന്‍ വിശുദ്ധനാ 
ണെന്നും സ്വയം തെളിയിക്കും. അനവധി രാഷ്ട്ര 
ങ്ങള്‍ ഞാന്‍ ഇക്കാര്യങ്ങള്‍ ചെയ്യുന്നത്‌ കാണു 
കയും ഞാനാരാണെന്നു മനസ്സിലാക്കുകയും 
ചെയ്യും. അപ്പോള്‍ ഞാനാകുന്നു യഹോവ 
യെന്ന്‌ അവര്‍ അറിയും.” 





ഗോഗിന്‍െറയും സേനയുടെയും മരണം 
39 “മനുഷ്യപുത്രാ, ഗോഗിനെതിരെ എനി 
ക്കുവേണ്ടി സംസാരിക്കുക. യജമാനനും 
യഹോവയുമായവന്‍൯ ഇപ്രകാരം പറയുന്നു 
വെന്ന്‌ അവനോടു പറയുക, “മേശെക്‌്ച തൂബല്‍ 
രാഷ്ട്രങ്ങളിലെ ഏറ്റവും പ്രമാണിയായ നേതാ 
വാണു നീ! പക്ഷേ ഞാ൯ നിനക്കെതിരാകുന്നു. 
നിന്നെ ഞാന്‍ പിടികൂടുകയും തിരികെ കൊ 
ണ്ടുവരികയും ചെയ്യും. വളരെവടക്കുനിന്നും 
നിന്നെ ഞാന്‍ കൊണ്ടുവരും. യിസ്രായേലിലെ 
പര്‍വ്വതങ്ങള്‍ക്കെതിരെ യുദ്ധം ചെയ്യാനാണു 
നിന്നെ ഞാന്‍ കൊണ്ടുവരിക. 3പക്ഷേ, നിന്‍െറ 
ഇടതു കൈയില്‍നിന്നും ഞാന്‍ വില്ലു തട്ടി 
യിടും. വലതുകൈയില്‍നിന്നും അമ്പുകളും 
തട്ടിക്കളയും. “യിസ്രായേലിലെ പര്‍വ്വതങ്ങളില്‍ 
നീ വധിക്കപ്പെടും. നീയും നിന്‍റെ സൈനി 
കവ്യൂഹങ്ങളും നിന്നോടൊപ്പമുള്ള സകല 
രാഷ്ട്രങ്ങളും യുദ്ധത്തില്‍ വധിക്കപ്പെടും. 
നിങ്ങളെ ഞാന്‍ മാംസഭുക്കുകളായ എല്ലാത്തരം 
പക്ഷികള്‍ക്കും സകലകാട്ടുമൃുഗങ്ങള്‍ക്കുമായി 
നല്‍കും. $നിങ്ങള്‍ നഗരത്തിലേക്കു പ്രവേശി 
ക്കയില്പ. വയലുകളില്‍വച്ച്‌ നിങ്ങള്‍ വധിക്ക 
പ്പെടും. ഞാന്‍ അരുളിയിരിക്കുന്നു!”” എന്‍െറ 
യജമാനനായ യഹോവയാണ്‌ ഇക്കാര്യങ്ങള്‍ 
പറഞ്ഞത്‌. 
ദൈവം പറഞ്ഞു, “മാഗോഗിനും തീരദേശ 
വാസികള്‍ക്കുമെതിരെ ഞാന്‍ തീ അയയ്ക്കും. 
തങ്ങള്‍ സുരക്ഷിതരെന്ന്‌ അവര്‍ കരുതുന്നു. 
പക്ഷേ ഞാനാണു യഹോവയെന്ന്‌ അവര 
റിയും. 7എനന്‍െറ യിസ്ധരായേല്‍ജനതയ്ക്കിട 
യില്‍ എന്‍െറ വിശുദ്ധനാമത്തെ ഞാന്‍ അറിയു 
മാറാക്കുകയും ചെയ്യും. എന്‍െറ വിശുദ്ധനാമ 
ത്തെ മനുഷ്യര്‍ നശിപ്പിക്കാന്‍ ഞാന്‍ ഇടകൊ 

















831 


ടുക്കുകയില്പ. ഞാനാണു യഹോവയെന്ന്‌ 
രാഷ്ട്രങ്ങള്‍ അറിയും. യിസ്രായേലില്‍വിശുദ്ധ 
നായവന്‍ ഞാനാകുന്നുവെന്ന്‌ അവര്‍ അറിയും. 
8ആ കാലത്തിന്‍െറ വരവായി! അതു സംഭവി 
ക്കും” യഹോവയാണ്‌ ഇക്കാര്യങ്ങള്‍ പറഞ്ഞത്‌. 
“ഞാന്‍ പറയുന്നത്‌ ആ ദിവസത്തെപ്പറ്റിയാണ്‌. 

“അപ്പോള്‍, യിസ്രായേലിലെ നഗരങ്ങളില്‍ 
വസിക്കുന്നവര്‍ പുറത്തേക്കിറങ്ങിപ്പോകും. 
ശത്രുവിന്‍റെ ആയുധങ്ങള്‍ ശേഖരിച്ച്‌ അവര്‍ 
നശിപ്പിക്കും. പരിചകളും വില്ലുകളും അമ്പു 
കളും ഗദകളും കുന്തങ്ങളും എല്ലാം അവര്‍ 
കത്തിക്കും. ആ ആയുധങ്ങളെ അവര്‍ ഏഴുവര്‍ 
ഷത്തേക്കു വിറകായി ഉപയോഗിക്കും. 14ഈ 
ആയുധങ്ങള്‍ വിറകായി ഉപയോഗിക്കുന്നതി 
നാല്‍ അവര്‍ക്ക്‌ വയലില്‍നിന്നു വിറകു ശേഖരി 
ക്കുകയോ വനത്തില്‍നിന്നും വിറകുവെട്ടിയെ 
ടുക്കുകയോ വേണ്ടിവരില്ല. അവരില്‍നിന്നും 
മോഷ്ടിക്കാന്‍ വന്ന ഭടന്മാരില്‍നിന്നും അവര്‍ 
വിലയേറിയ വസ്തുക്കള്‍ കവര്‍ന്നെടുക്കും. 











യെഹെസ്‌കേല്‍ 39:8-29 


മാംസം നിങ്ങള്‍ തിന്നും. ലോകനേതാക്കളുടെ 
രക്തം നിങ്ങള്‍ കുടിക്കും. അവര്‍ ബാശാനില്‍ 
നിന്നുള്ള ആണാടുകളെയും കുഞ്ഞാടുകളെയും 
കോലാടുകളെയും തടിച്ച കാളകളെയും 
പോലെയായിരിക്കും. 19നിങ്ങള്‍ക്ക്‌ ആവശ്യമു 
ളളത്ര കൊഴുപ്പുതിന്നാം. നിങ്ങള്‍ക്കാവശ്യമു 
ള്ളത്ര രക്തം, ഉന്മത്തരാകുവോളം കുടിക്കാം. 
ഞാന്‍ നിങ്ങള്‍ക്കായി കൊല്ലുന്ന എന്‍റെ ബലി 
കളില്‍നിന്ന്‌ നിങ്ങള്‍ തിന്നുകയും കുടിക്കുകയും 
ചെയ്യും. മനിങ്ങള്‍ക്കു ഭക്ഷിക്കാന്‍ എന്‍െറ മേശ 
യില്‍ നിറയെ മാംസമുണ്ടായിരിക്കും. കുതിര 
കളും തേരാളികളും ശക്തരായ ഭടന്മാരും മറ്റെല്ലാ 
പോരാളികളും അതിലുണ്ടാകും.” എന്‍െറ 
യജമാനനായ യഹോവയാണിക്കാര്യങ്ങള്‍ പറ 
ഞ്ഞത്‌. 

2ദൈവം പറഞ്ഞു, “ഞാന്‍ ചെയ്തിരിക്കുന്ന 
കാര്യങ്ങള്‍ കാണാന്‍ അന്യൃരാഷ്ട്രങ്ങളെ ഞാന്‍ 
അനുവദിക്കും. ആ രാഷ്ട്രങ്ങള്‍ എന്നെ ആദ 
രിക്കാനും തുടങ്ങും! ആ ശത്രുവിനെതിരെ ഞാന്‍ 





അവരില്‍നിന്നും നല്ല വസ്തുക്കള്‍ അപഹരിച്ച 
ഭടന്മാരില്‍നിന്നും നല്ല വസ്തുക്കള്‍ അവര്‍ 
എടുക്കും.” എന്‍െറ യജമാനനായ യഹോവയാ 
ണിതു പറയുന്നത്‌. 

ദൈവം പറഞ്ഞു, “അപ്പോള്‍, ഗോഗിനെ 
കുഴിച്ചിടാന്‍ യിസ്രായേലില്‍ ഞാന്‍ ഒരു 
സ്ഥലം തെരഞ്ഞെടുക്കും. ചാവുകടലിനു കിഴ 
ക്കുള്ള, സഞ്ചാരിളുടെ താഴ്വരയിലാണവന്‍ 
സംസ്കരിക്കപ്പെടുക. അത്‌ സഞ്ചാരികളുടെ 
വഴി തടയും. എന്തെന്നാല്‍ ഗോഗും അവന്‍െറ 
മുഴുവന്‍ സൈന്യവും ആ സ്ഥലത്തു കുഴിച്ചി 
ടപ്പെടും. ജനങ്ങള്‍ അതിനെ *“ഗോഗിന്‍െറ 
സൈന്യത്തിന്‍െറ താഴ്വര” എന്നു വിളിക്കും. 
12അവരെ കുഴിച്ചിടാന്‍ യിസ്രായേല്‍കുടുംബം 
ഏഴു മാസങ്ങളെടുക്കും. ദേശത്തെ ശുദ്ധമാക്കാന്‍ 
അവര്‍ ഇതു ചെയ്യേണ്ടതുണ്ട്‌. 13ദേശത്തെ ജന 
ങ്ങള്‍ ആ ശത്രുഭടന്മാരെ കുഴിച്ചിടും. ഞാ൯ 
എനിക്കുതന്നെ മഹത്വമുണ്ടാക്കുന്ന ദിവസം 
അവര്‍ പ്രസിദ്ധരായിത്തീരും.” എന്‍റെ യജമാ 
നനായ യഹോവയാണിതു പറഞ്ഞത്‌. 

14ദൈവം പറഞ്ഞു, “ദേശത്തെ ശുദ്ധമാക്കാന്‍ 
പണിക്കാര്‍, അവരെ കുഴിച്ചിടുകയെന്ന മുഴു 
വന്‍ സമയജോലിക്കു നിയുക്തരാകും. അവര്‍ 
ഏഴുമാസത്തേക്കു പണിയെടുക്കും. അവര്‍ മൃത 
ദേഹങ്ങള്‍തേടി ചുറ്റിനടക്കും. 15ആ പണിക്കാര്‍ 
തെരഞ്ഞു കൊണ്ടുനടക്കും. അവരിലൊരുവ൯ 
ഒരു അസ്ഥി കണ്ടാല്‍ അവന്‍ അതിന്‍െറ അടു 
ത്ത്‌ ഒരു അടയാളമിടും. മറവു ചെയ്യുന്നവര്‍ 
വന്ന്‌ ഗോഗിന്‍െറ സൈനൃത്തിന്‍െറ താഴ്വ 
രയില്‍ ആ അസ്ഥി മറവുചെയ്യുംവരെ ആ 
അടയാളം അവിടെത്തന്നെ ഉണ്ടാകും. 1മരിച്ച 
വരുടെ ആ നഗരം ഹമോനാ* എന്നറിയപ്പെടും. 
അങ്ങനെ ആ ദേശത്തെ അവര്‍ ശുദ്ധീകരിക്കും.” 

17എന്‍റെറ യജമാനനായ യഹോവയാണ്‌ 
ഇക്കാര്യങ്ങള്‍ പറഞ്ഞത്‌, “മനുഷ്യപുത്രാ, 
സകല പക്ഷികളോടും കാട്ടുമൃഗങ്ങളോടും 
എനിക്കുവേണ്ടി സംസാരിക്കുക. അവരോട്‌ 
ഇവിടെ വരിക! ഇവിടെ വരിക! കൂട്ടം ചേരുക. 
നിങ്ങള്‍ക്കായി ഞാനൊരുക്കുന്ന ഈ ബലി 






































ഉപയോഗിച്ച ശക്തി അവര്‍ കാണും. 22പിന്നെ, 
അന്നു മൂതല്‍, ഞാനാണവരുടെ ദൈവമായ 
യഹോവയെന്ന്‌ യിസ്രായേല്‍കുടുംബം അറി 
യും. 2യിസ്രായേല്‍കുടുംബം തടവുകാരായി 
പിടിക്കപ്പെട്ട അന്യരാജ്യങ്ങളിലേക്കു കൊണ്ടു 
പോകപ്പെടുത്‌ എന്തുകൊണ്ടെന്ന്‌ ആ രാഷ്ട്ര 
ങ്ങള്‍ അറിയുകയും ചെയ്യും. എന്‍െറ ജനം 
എനിക്കെതിരെ തിരിഞ്ഞുവെന്ന്‌ അവര്‍ പഠി 
ക്കും. അതിനാല്‍ ഞാന്‍ അവരില്‍നിന്നും 
തിരിഞ്ഞു. ശത്രുക്കള്‍ അവരെ തോല്ലിക്കാ൯ 
ഞാനിടയാക്കി. അതിനാല്‍ എന്‍െറ ജനം യുദ്ധ 
ത്തില്‍ കൊല്ലപ്പെട്ടു. 4അവര്‍ പാപം ചെയ്യുക 
യും സ്വയം മലിനരാക്കുകയും ചെയ്തു. അതി 
നാല്‍ അവരുടെ പ്രവൃത്തികള്‍ക്ക്‌ ഞാനവരെ 
ശിക്ഷിച്ചു. ഞാന്‍ അവരില്‍നിന്നകലുകയും 
അവരെ സഹായിക്കാന്‍ വിസമ്മതിക്കുകയും 
ചെയ്തു.” 

25അതിനാല്‍ എന്‍റെ യജമാനനായ 
യഹോവ ഇപ്രകാരം പറയുന്നു, “ഇനി യാക്കോ 
ബിന്‍െറ കുടുംബത്തെ ഞാന്‍ തടവില്‍നിന്നും 
തിരികെ കൊണ്ടുവരും. മൂഴുവന്‍ യിസ്രായേല്‍ 
കുടുംബത്തോടും എനിക്കു കാരുണ്യമുണ്ടായി 
രിക്കും. എന്‍െറ വിശുദ്ധനാമത്തോടു ഞാനെ 
ന്‍െറ തീഷ്ണത പ്രകടിപ്പിക്കും. 2ജനങ്ങള്‍ തങ്ങ 
ളുടെ ലജ്ജയും എനിക്കെതിരെ എങ്ങനെ തിരി 
ഞ്ഞുവെന്നതും മറക്കും. അവര്‍ സ്വന്തം ദേശത്ത്‌ 
സുരക്ഷിതരായി ജീവിക്കും. ആരും അവരെ 
ഭയപ്പെടുത്തുകയില്ല. 272 എനന്‍െറ ജനത്തെ ഞാന്‍ 
അന്യരാജ്യങ്ങളില്‍ നിന്നും തിരികെ കൊണ്ടു 
വരും. അവരെ ഞാന്‍ അവരുടെ ശത്രുക്കളുടെ 
ദേശങ്ങളില്‍നിന്നും സമാഹരിക്കും. അപ്പോള്‍, 
ഞാനെത്രമാത്രം വിശുദ്ധനാണെന്ന്‌ അനവധി 
രാഷ്ട്രങ്ങള്‍ കാണും. 24അവരുടെ ദൈവമാകുന്ന 
യഹോവ ഞാനാണെന്ന്‌ അവരറിയും. എന്തു 
കൊണ്ടെന്നാല്‍, ഞാനവരെ അവരുടെ വീടുക 
ളില്‍നിന്നും ഓടിക്കുകയും അന്യരാജ്യങ്ങളി 
ലേക്കു തടവുകാരായി വിടുകയും ചെയ്തു. 
അനന്തരം ഞാനവരെ ഒരുമിച്ചുകൂട്ടി അവ രൂടെ 
സ്വന്തം ദേശത്തേക്കു മടക്കിക്കൊണ്ടുവ രികയും 











വന്നു തിന്നുക. യിന്രായേലിന്‍െറപര്‍വ്ൃതങ്ങ 
ളില്‍ ഒരു വലിയ ബലിയുണ്ടാകും. വന്ന്‌ മാംസം 
തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യുക. 
18ശക്തരായ ഭടന്മാരുടെ ശരീരങ്ങളില്‍നിന്നുള്ള 





Ys 


ഹമോനാ “ആള്‍ത്തിരക്ക്‌” എന്നാണു എബ്രായ 
പദത്തിനര്‍ത്ഥം. 





ചെയ്തു. ഇനിമേല്‍ അവരിലാരെയും ഞാന്‍ 
രാഷ്ട്രങ്ങള്‍ക്ക്‌ ടയില്‍ ഒരിടത്തും ഉപേക്ഷിക്ക 
യില്ല. 2എനന്‍െറെ ആത്മാവിനെ ഞാന്‍ 
യിന്രായേലിനന്‍െറ കുടുംബത്തിനുമേല്‍ ചൊ 
രിയും. അക്കാലത്തിനു ശേഷം, ഞാനൊരി 
ക്കലും എന്‍െറ ജനത്തില്‍നിന്നകലുകയില്ല.” 


യെഹെസ്‌കേല്‍ 40:1-24 


എന്‍െറ യജമാനനായ യഹോവയാണിതു 


പറഞ്ഞത്‌. 
ഞങ്ങള്‍ പ്രവാസികളായി കൊണ്ടു 
4 പോകപ്പെടുതിനെറ ഇരുപത്തഞ്ചാംവര്‍ 
ഷത്തിന്‍്െറ ആരംഭമാസത്തിന്‍െറ (ഒക്ടോബര്‍) 
പത്താംതീയതി യഹോവയുടെ ശക്തി എന്നി 
ലേക്കു വന്നു. ബാബിലോണുകാര്‍ യെരൂശലേം 
പിടിച്ചെടുത്തതിനു പതിനാലു വര്‍ഷങ്ങള്‍ക്കു 
ശേഷമാണിത്‌. അന്ന്‌, ഒരു ദര്‍ശനത്തില്‍ 
യഹോവ എന്നെ അവിടേക്കു കൊണ്ടുപോയി. 
മരു ദര്‍ശനത്തില്‍ ദൈവം എന്നെ യിസ്ധ്രാ 
യേലിലേക്കു കൊണ്ടുപോയി. അവന്‍ എന്നെ 
ഒരു ഉയര്‍ന്ന പര്‍വ്വതത്തിന്മേല്‍ നിര്‍ത്തി. ആ 
പര്‍വ്വതത്തില്‍, എനിക്കു മുമ്പിലായി തെക്കു 
വശത്ത്‌ നഗരം പോലെ കാണപ്പെട്ട ഒരു കെട്ടിട 
മുണ്ടായിരുന്നു. യഹോവ എന്നെ അവിടേക്കു 
കൊണ്ടുവന്നു. അവിടെ, മിനുസപ്പെടുത്തിയ 
വെങ്കലംപോലെ തിളങ്ങുന്ന ഒരാളുണ്ടായി 
രുന്നു. അയാളുടെ കയ്യില്‍ ഒരു തുണി നാടയും 
അളവുകോലും ഉണ്ടായിരുന്നു. കവാടത്തിനരി 
കില്‍ നില്‍ക്കുകയായിരുന്നു അയാള്‍. അയാള്‍ 
എന്നോടു പറഞ്ഞു, “മനുഷ്യപുത്രാ, നിന്‍െറ 
കണ്ണുകളും കാതുകളും ഉപയോഗിക്കുക. ഇതി 
ലെല്ലാം നോക്കുകയും ഞാന്‍ പറയുന്നതു ശ്രദ്ധി 
ചു കേള്‍ക്കുകയും ചെയ്യുക. ഞാന്‍ നിന്നെ 
കാണിച്ചു തരുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. 
എന്തുകൊണ്ടെന്നാല്‍, ഞാന്‍ നിന്നെ എല്ലാം 
കാണിച്ചുതരുന്നതിന്‌ നീ ഇങ്ങോട്ടു കൊണ്ടു 
വരപ്പെട്ടിരിക്കുന്നു. നീ കാണുന്നതെല്ലാം 
യിസ്ര്രായേല്‍കൂടുംബത്തോടു പറയണം.” 
ആലയത്തെ ചുറ്റി പൂറമതില്‍ ഉണ്ടായിരു 
ന്നതു ഞാന്‍ കണ്ടു. ആ മനുഷ്യന്‍െറ കയ്യില്‍ 
സാധനങ്ങള്‍ അളക്കാനുള്ള ഒരളവുകോല്‍ 
ഉണ്ടായിരുന്നു. അതിന്‌ ആറു മുഴം നീളമുണ്ടാ 
യിരുന്നു. അതിനാല്‍ അയാള്‍ ആ മതിലിന്‍െറ 
കനം അളന്നു. ഒരു കോലായിരുന്നു അതിന്‍െറ 
കനം. അയാള്‍ മതിലിന്‍െറ ഉയരം അളന്നു. 
ഒരു കോല്‍ ഉയരമുണ്ടായിരുന്നു അതിന്‌. 
പിന്നെ അയാള്‍ കിഴക്കേ കവാടത്തിങ്ക 
ലേക്കു പോയി. അയാള്‍ പടികള്‍ കയറിച്ചെല്ലു 
കയും കവാടത്തിന്‍െറ ചവിട്ടുപടി അളക്കു 
കയും ചെയ്തു. അതിന്‌ ഒരു കോല്‍ വീതിയു 
ണ്ടായിരുന്നു. അടുത്ത ഉമ്മറപ്പടിക്കും ഒരു കോല്‍ 
വീതിയായിരുന്നു. 7പാറാവുകാരുടെ മുറിക 
ള്‍ക്ക്‌ ഒരുകോല്‍ നീളവും ഒരുകോല്‍ വിതിയുമാ 
യിരുന്നു. മുറികളുടെ ഭിത്തികള്‍ തമ്മില്‍ അഞ്ചു 
മുഴം അകലം. ആലയത്തിലേക്കു തിരിഞ്ഞിരുന്ന 
കവാടത്തിന്‍റെ അവസാനത്തില്‍ പൂമുഖത്തി 
നരികെയുള്ള ഉമ്മറപ്പടിക്ക്‌ ഒരു കോല്‍ വീതി. 
പിന്നെ ആ മനുഷ്യന്‍ പൂമുഖം അളന്നു. 
അതിന്‌ എട്ടുമുഴം നീളമുണ്ടായിരുന്നു. കവാട 
ത്തിന്‍റെ ഇരുപുറമുള്ള ഭിത്തികളും അയാള്‍ 
അളന്നു. ഓരോവശത്തെ ഭിത്തിക്കും രണ്ടുമുഴം 
വീതിയുണ്ടായിരുന്നു. ആലയത്തിലേക്കഭിമുഖ 
മായി നിന്ന കവാടത്തിന്‍റെ അവസാനത്തി 
ലായിരുന്നു പൂമുഖം. 1൭വാടത്തിന്‍െറ ഇരു 
വശത്തും മൂന്നു കൊച്ചുമുറികള്‍ വീതമുണ്ടായി 
രുന്നു. എല്ലാ മുറികള്‍ക്കും ഒരേ അളവായിരുന്നു. 
അവയുടെ പാര്‍ശ്വഭിത്തികള്‍ക്കുമെല്ലാം ഒരേ 
അളവായിരുന്നു. 1അയാള്‍ കവാടത്തിന്‍റെ 
പ്രവേശനദ്വാരം അളന്നു. അതിന്‌ പത്തുമുഴം 
വീതിയും പതിമൂന്നു മുഴം നീളവുമായിരുന്നു. 


പുതിയ ദൈവാലയം 




















832 


2ഓരോ മുറിയുടെയും മുമ്പില്‍ താഴ്ന്ന ഒരു 
ഭിത്തിയുണ്ടായിരുന്നു. ആ ഭിത്തിക്ക്‌ ഒരു മുഴം 
പൊക്കവും ഒരു മുഴം കനവുമായിരുന്നു. മുറി 
കള്‍ സമചതുരമായിരുന്നു. ഓരോ ഭിത്തിക്കും. 
ആറു മുഴമായിരുന്നു നീളം. 

ഒരു പാറാവുമുറിയുടെ മേല്‍ക്കൂരയുടെ 
അരികുമുതല്‍ അടുത്ത മുറിവരെയുള്ള പ്രവേശ 
നകവാടം അയാള്‍ അളന്നു. അത്‌ ഇരുപത്തഞ്ചു 
മുഴമുണ്ടായിരുന്നു. ഓരോ വാതിലും മറ്റേ വാതി 
ലിനു നേരെ എതിര്‍ വശത്തായിരുന്നു. 14മുറ്റ 
ത്തെ പൂമുഖത്തിന്‍െറ വശങ്ങളിലെ തൂണുകള്‍ 
അയാള്‍ അളന്നു. അതിന്‍െറ ആകെ അളവ്‌ 
അറുപതു മുഴമായിരുന്നു. പൂമുഖത്തിനെറെ വശ 
ങ്ങളിലെ തൂണുകള്‍ ചുറ്റിയുണ്ടായിരുന്നു 
കവാടം. പുറത്തെ പ്രവേശനകവാടത്തി നെറ 
ഉള്ളരികു മുതല്‍ പൂമുഖത്തിന്‍െറ മറ്റേ അറ്റം 
വരെ അമ്പതു മുഴമുണ്ടായിരുന്നു. 16എല്ലാ പാറാ 
വുമുറികളുടെയും പാര്‍ശ്വഭിത്തികളുടെയും 
പൂമുഖത്തിന്‍െറയും മുകളില്‍ ചെറിയ ജനാ 
ലകളുണ്ടായിരുന്നു. ജനാലകളുടെ വീതിയേ 
റിയ ഭാഗം പ്രവേശനകവാടത്തിനഭിമുഖമായി 
രുന്നു. പ്രവേശനകവാടത്തിനന്‍െറ ഇരുപുറവു 
മുള്ള ഭിത്തികളില്‍ പനമരങ്ങള്‍ ആലേഖനം 
ചെയ്തിരുന്നു. 








പുറത്തെ മുറ്റം 

17അനന്തരം ആ മനുഷ്യന്‍ എന്നെ പുറത്തെ 
മുറ്റത്തേക്കു നയിച്ചു. ആ മുറ്റത്തിനു ചുറ്റിലും 
മുപ്പതു മുറികളും ഒരു നടപ്പാതയും ഞാന്‍ 
കണ്ടു. ചുവരിനോടു ചേര്‍ന്നും നടപ്പാതയ്ക്ക്‌ 
അഭിമുഖവുമായിട്ടായിരുന്നു മുറികള്‍. പ്രവേ 
ശനകവാടങ്ങളുടെ നീളത്തിന്‍െറയത്ര വീതി 
se tte പ്രവേശനകവാട 
ത്തിന്‍െറ അകത്തെ അറ്റംവരെ എത്തുന്നതായി 
രുന്നു നടപ്പാത. താഴത്തെ പ്രവേശന കവാട 
ത്തിന്‍റെ അകം മുതല്‍ അകത്തെ മുറ്റത്തിന്‍െറ 
പുറംവരെയുള്ള അകലം ആ മനുഷ്യന്‍ അളന്നു. 
കിഴക്കുവശത്തും അതേ പോലെതന്നെ വടക്കു 
വശത്തും അത്‌ നൂറു മുഴമായിരുന്നു. 

2പിന്നെ ആ മനുഷ്യന്‍ പുറത്തെ മുറ്റത്തിനു 
ചുറ്റുമുള്ള മതിലിലെ വടക്കെ പ്രവേശനകവാട 
ത്തിന്‍റെ നീളവും വീതിയും അളന്നു. 2 ഈ 
കവാടത്തിനും അതിന്‍െറ ഓരോ വശത്തുള്ള 
മൂന്നു മുറികള്‍ക്കും അതിന്‍െറ പൂമുഖത്തിനു 
മൊക്കെ ആദ്യത്തെ കവാടത്തിന്‍റെ അതേ 
അളവായിരുന്നു. കവാടത്തിന്‌ അന്‍പതു മുഴം 
നീളവും ഇരുപത്തഞ്ചു മുഴം വീതിയുമായി 
രുന്നു. 2അതിനന്‍െറെ ജനാലകള്‍, പൂമുഖം, പന 
മരങ്ങളുടെ ചിത്രപ്പണികള്‍ എന്നിവയ്ക്കും കിഴ 
ക്കെ കവാടത്തിന്‍റെ അതേ അളവായിരുന്നു. 
പുറത്ത്‌, കവാടംവരെ നയിക്കുന്ന ഏഴു പടവു 
കളുണ്ടായിരുന്നു. അതിന്‍െറ പൂമുഖം കവാട 
ത്തിന്‍റെ അകത്തെ അരികിലായിരുന്നു. 23വട 
ക്കെ കവാടത്തിന്‍െറ എതിര്‍വശത്തുനിന്ന്‌ മുറ്റ 
ത്തിനു കുറുകെയും കിഴക്കുവശത്തും ഒരു കവാട 
മുണ്ടായിരുന്നു. അകത്തെ ഭിത്തിയിലുള്ള 
കവാടം മുതല്‍ പുറത്തെ ഭിത്തിയിലുള്ള കവാ 
ടംവരെ ആ മനുഷ്യന്‍ അളന്നു. കവാടം മുതല്‍ 
കവാടംവരെ നൂറു മുഴമായിരുന്നു. 

24അനന്തരം ആ മനുഷ്യന്‍ എന്നെ തെക്കെ 
മതിലിലേക്കു കൊണ്ടുപോയി. തെക്കെ ഭിത്തി 
യില്‍ ഞാനൊരു കവാടം കണ്ടു. അതിന്‍െറ 
പാര്‍ശ്വഭിത്തികളും പൂമുഖവും അയാള്‍ 
അളന്നു. അവ മറ്റു കവാടങ്ങളുടെ അതേ അള 


























യെഹസ്‌ക്കേലിനാല്‍ 
വിവരിക്കപ്പെട്ട 
ആലയത്തിന്‍െറ ഒരു പുനര്‍നിര്‍മ്മാണം 















































Nl 





പുറമുറ്റവാതിലിലെ 


കിഴക്കേക്കവാടം 


Copyright @ 2003 by world Bible Translation Center 


യെഹെസ്‌കേല്‍ 40:25-49 


വായിരുന്നു. 25ജനാലകള്‍ക്കും പൂമുഖത്തിനും 
ഉണ്ടായിരുന്ന അളവുകള്‍ മറ്റു കവാടങ്ങളു 
ടെയും പൂമുഖങ്ങളുടെയും പോലെ തന്നെയാ 
യിരുന്നു. കവാടത്തിന്‌ അന്‍പതു മുഴം നീളവും 
ഇരുപത്തഞ്ചു മുഴം വീതിയുമായിരുന്നു. 2 ഈ 
കവാടത്തിലേക്ക്‌ ഏഴു പടവുകളുണ്ടായിരുന്നു. 
അതിന്‍െറ പൂമുഖം കവാടത്തിന്‍റെ അകത്തെ 
അരികിലായിരുന്നു. കവാടത്തിന്‍െറ ഇരു വശ 
ങ്ങളിലുമായുള്ള ഭിത്തികളില്‍ പനമരങ്ങളുടെ 
ചിത്രങ്ങള്‍ ആലേഖനം ചെയ്തിട്ടുമുണ്ടായി 
രുന്നു. 27അകത്തെ മുറ്റത്തിനന്‍െറ തെക്കുവശത്ത്‌ 
ഒരു കവാടമുണ്ടായിരുന്നു. അകത്തെ ഭിത്തി 
യിലെ കവാടംമുതല്‍ പുറത്തെ ഭിത്തിയിലെ 
കവാടംവരെ ആ മനുഷ്യന്‍ അളന്നു. കവാടം 
മുതല്‍ കവാടംവരെ നൂറു മുഴമായിരുന്നു. 


അകത്തെ മുറ്റം 

28അനന്തരം ആ മനുഷ്യന്‍ എന്നെ തെക്കെ 
കവാടത്തിലൂടെ അകത്തെ മുറ്റത്തേക്കു നയി 
ച്ചു. ഈ കവാടം അയാള്‍ അളന്നു. അകത്തെ 
മുറ്റത്തേക്കുള്ള മറ്റു കവാടങ്ങളുടെ അതേ അള 
വായിരുന്നു ഈ കവാടത്തിന്‌. 24അതിനന്‍െറ മുറി 
കള്‍, പാര്‍ശ്വഭിത്തികള്‍, പൂമുഖം എന്നിവയും 
മറ്റു കവാടങ്ങളുടെ അതേ അളവുകളുള്ളവ 
യായിരുന്നു. കവാടത്തിനും അതിന്‍െറ പൂമുഖ 
ത്തിനു ചുറ്റിലും ജനാലകളുണ്ടായിരുന്നു. കവാ 
ടത്തിന്‌ അന്‍പതു മുഴം നീളവും ഇരുപത്തഞ്ചു 
മുഴം വീതിയുമായിരുന്നു. 3പൂമുഖത്തിനു ഇരു 
പത്തഞ്ചു മുഴം വീതിയും അഞ്ചു മുഴം നീളവു 
മായിരുന്നു. 33അതിന്‍െറ പൂമുഖം പുറത്തെ 
മുറ്റത്തിന്‌ തൊട്ടടുത്തുള്ള കവാടത്തിന്‍െറ 
അന്ത്യത്തിലായിരുന്നു. കവാടത്തിന്‍റെ ഇരു 
പുറത്തുമുള്ള ഭിത്തികളില്‍ പനമരങ്ങള്‍ ആലേ 
ഖനം ചെയ്തിരുന്നു. കവാടത്തിലേക്കു നയി 
ക്കുന്ന എട്ടുപടികളും അവിടെയുണ്ടായിരുന്നു. 

32അനന്തരം ആ മനുഷ്യന്‍ എന്നെ കിഴക്കു 
വശത്തുള്ള ഉള്‍ത്തളത്തിലേക്കു നയിച്ചു. 
അയാള്‍ കവാടം അളന്നു. അതിന്‌ മറ്റു കവാട 
ങ്ങളുടെ അതേ അളവുകളായിരുന്നു. 33അതി 
ന്‍െറ മുറികള്‍, പാര്‍ശ്വഭിത്തികള്‍, പൂമുഖം 
എന്നിവയ്ക്കും മറ്റു കവാടങ്ങളുടെ അതേ അള 
വുകളായിരുന്നു. കവാടത്തിനും അതിന്‍െറ 
പൂമുഖത്തിനും ചുറ്റുമായി ജനാലകള്‍ ഉണ്ടാ 
യിരുന്നു. കവാടത്തിന്‌ അന്‍പതു മുഴം നീളവും 
ഇരുപത്തഞ്ചു മുഴം വീതിയുമുണ്ടായിരുന്നു. 
34അതിന്‍െറെ പൂമുഖമാകട്ടെ, പുറത്തളത്തിനു 
തൊട്ടടുത്തുള്ള കവാടത്തിന്‍െറ ഒടുവിലുമായി 
രുന്നു. കവാടത്തിന്‍റെ ഇരുവശത്തുമുള്ള ഭിത്തി 
കളില്‍ പനമരങ്ങള്‍ ആലേഖനം ചെയ്തിട്ടു 
മുണ്ടായിരുന്നു. കവാടത്തിലേക്കു നയിക്കുന്ന 
എട്ടു പടവുകളും അവിടെയുണ്ടായിരുന്നു. 

അനന്തരം ആ മനുഷ്യന്‍ എന്നെ വടക്കെ 
കവാടത്തിലേക്കു നയിച്ചു. അയാള്‍ അത്‌ അള 
ന്നു. അതിനും മറ്റു കവാടങ്ങളുടെ അതേ അളവു 
കളായിരുന്നു. %അതിനന്‍െറ മുറികള്‍, പാര്‍ശ്വഭി 
ത്തികള്‍, പൂമുഖം എന്നിവയ്ക്കും മറ്റു കവാട 
ങ്ങളുടെ അതേ അളവുകളായിരുന്നു. കവാട 
ത്തിനും അതിന്‍െറ പൂമുഖത്തിനു ചുറ്റിലും 
ജനാലകളുണ്ടായിരുന്നു. കവാടത്തിന്‌ അന്‍ 
പതു മുഴം നീളവും ഇരുപത്തഞ്ചു മുഴം വീതി 
യും ഉണ്ടായിരുന്നു. 373അതിന്‍െറെ പൂമുഖം പുറ 
ത്തളത്തിനന്‍െറ തൊട്ടടുത്തുള്ള കവാടത്തിന്‍റെ 
അവസാനത്തിലായിരുന്നു. കവാടത്തിന്‍റെ 
ഇരു പുറവുമുള്ള ഭിത്തികളില്‍ പനമരങ്ങള്‍ 




















834 


ആലേഖനം ചെയ്തിരുന്നു. കവാടത്തിലേക്കു 
നയിക്കുന്ന എട്ടു പടികളും അവിടെയുണ്ടായി 
രുന്നു. 


ബലികള്‍ തയ്യാറാക്കാനുള്ള മുറികള്‍ 

38ഇഈ കവാടത്തിന്‍െറ പൂമുഖത്തേക്കു തുറ 
ക്കുന്ന വാതിലുള്ള ഒരു മുറിയുണ്ടായിരുന്നു. 
പുരോഹിതന്മാര്‍ ഹോമയാഗത്തിനുള്ള മൃഗ 
ങ്ങളെ കഴുകുന്ന സ്ഥലമായിരുന്നു അത്‌. 34ഈ 
പൂമുഖത്തിനന്‍െറെ വാതിലിനിരുപുറവുമായി 
രണ്ടു മേശകളുണ്ടായിരുന്നു. ഹോമയാഗങ്ങള്‍, 
പാപബലികള്‍, അപരാധബലികള്‍ എന്നിവ 
യ്ക്കായുള്ള മൃഗങ്ങള്‍ വധിക്കപ്പെട്ടിരുന്നത്‌ ഈ 
മേശകളിന്മേല്‍ വച്ചായിരുന്നു. 34ഈ പൂമുഖ 
ത്തിന്‍റെ പുറംഭിത്തിയിലെ വാതിലിനന്‍െറ ഇരു 
പുറവുമായി രണ്ടു മേശകള്‍ കൂടിയുണ്ടായി 
രുന്നു. 4അങ്ങനെ അകുംഭിത്തിയിന്മേല്‍ നാലു 
മേശകളും പുറംഭിത്തിയിന്മേല്‍ നാലുമേശകളു 
മടക്കം എട്ടു മേശകളുണ്ടായിരുന്നു. ബലിക്കായു 
ള്ള മൃഗങ്ങളെ കൊല്ലാന്‍ ഈ മേശകളാണ്‌ 
പുരോഹിതന്മാര്‍ ഉപയോഗിച്ചത്‌. 4ഹോമയാ 
ഗങ്ങള്‍ക്കായി ചെത്തുകല്പുകൊണ്ടുണ്ടാക്കിയ 
നാലുമേശകളും ഉണ്ടായിരുന്നു. ഈ മേശകള്‍ക്ക്‌ 
ഒന്നര മുഴം നീളവും ഒന്നര മുഴം വീതിയും 
ഒരു മുഴം ഉയരവുമുണ്ടായിരുന്നു. ഈ മേശക 
ളില്‍, പുരോഹിതന്മാര്‍ ഹോമയാഗങ്ങള്‍ക്കും 
മറ്റുബലികള്‍ക്കുമായി മൃഗങ്ങളെ കൊല്ലാനുപ 
യോഗിക്കുന്ന തങ്ങളുടെ ഉപകരണങ്ങള്‍ വച്ചു. 
43അവിടെ ഭിത്തികളില്‍ മൂന്നിഞ്ചു വീതം നീള 
മുള്ള കൊളുത്തുകളുണ്ടായിരുന്നു. വഴിപാടുക 
ളുടെ മാംസം ഈ മേശകളിലാണു വച്ചിരുന്നത്‌. 














പുരോഹിതന്മാരുടെ മുറികള്‍ 

44നടുമുറ്റത്ത്‌ ഗായകര്‍ക്കായി രണ്ടു മുറിക 
ളുണ്ടായിരുന്നു. ഒന്നു തെക്കോട്ടഭിമുഖീകരിച്ച്‌ 
വടക്കെ കവാടത്തിനോടു ചേര്‍ന്നായിരുന്നു. 
മറ്റേത്‌ വടക്കോട്ടഭിമുഖീകരിച്ച്‌ തെക്കെ കവാട 
ത്തിനോടു ചേര്‍ന്നുമായിരുന്നു. 45ആ മനുഷ്യന്‍ 
എന്നോടു പറഞ്ഞു, “ആലയത്തില്‍ ശുശ്രൂഷ 
നടത്തുന്ന പുരോഹിതന്മാര്‍ക്കുള്ളതാണ്‌ തെ 
ക്കോട്ടു തിരിഞ്ഞിരിക്കുന്ന മുറി. 4എന്നാല്‍ വട 
ക്കോട്ടുള്ള മുറി യാഗപീഠത്തില്‍ ശുശ്രൂഷ നട 
ത്തുന്ന പുരോഹിതര്‍ക്കുള്ളതാണ്‌. ലേവിയുടെ 
ഗോത്രക്കാരാണ്‌ പുരോഹിതന്മാര്‍. എന്നാല്‍ 
ഈ രണ്ടാമത്തെ സംഘം പുരോഹിതന്മാര്‍ 
സദോക്കിന്‍െറ പിന്‍ഗാമികളാകുന്നു. യഹോ 
വയെ ശുശ്രൂഷിക്കാനുള്ള ബലികളുമായി യാഗ 
പീഠത്തിലേക്കു പോകാന്‍ അനുവാദമുള്ളത്‌ 
അവര്‍ക്കു മാത്രമാകുന്നു.” 47ആ മനുഷ്യന്‍ അക 
ത്തളം അളന്നു. തളം ഒരു ശരിയായ സമചതുര 
മായിരുന്നു. അതിന്‌ നൂറു മുഴം നീളവും നൂറു 
മുഴം വീതിയുമായിരുന്നു. ആലയത്തിന്റെ 
മുമ്പിലായിരുന്നു യാഗപീഠം. 








ആലയത്തിന്‍െറ പൂമുഖം 

4അനന്തരം ആ മനുഷ്യന്‍ എന്നെ ആലയ 
ത്തിന്‍റെ പൂമുഖത്തിലേക്കു നയിക്കുകയും 
പൂമുഖത്തിന്‍െറ ഇരുപുറത്തുമുള്ള ഭിത്തികള്‍ 
അളക്കുകയും ചെയ്തു. ഓരോ പാര്‍ശ്വഭി 
ത്തിക്കും അഞ്ചു മുഴം കനവും മൂന്നു മുഴം 
വീതിയുമുണ്ടായിരുന്നു. അവയ്ക്കിടയിലു 
ഇട പതിനാലു മുഴമായിരുന്നു. പൂമുഖത്തിന്‌ 
ഇരുപതു മുഴം നീളവും പന്ത്രണ്ടു മുഴം വീതി 
യുമായിരുന്നു. പടവുകള്‍ പൂമുഖംവരെ ഉണ്ടാ 











835 





യിരുന്നു. പൂമുഖത്തിന്‍െറ ഇരുപുറവുമുള്ള 
ഭിത്തികള്‍ക്ക്‌ ഓരോന്നിനു ഓരോ തൂണു വീത 
വും ഉണ്ടായിരുന്നു. 


ദൈവാലയത്തിലെ അതിവിശുദ്ധസ്ഥലം 
4 അനന്തരം ആ മനുഷ്യന്‍ എന്നെ വിശുദ്ധ 
സ്ഥലത്തേക്കു കൊണ്ടുപോയി. അയാള്‍ 
ആ മുറിയുടെ ഇരുവശത്തെ ഭിത്തികളും അള 
ന്നു. ആ ഭിത്തികള്‍ക്ക്‌ ഓരോവശത്തും ആറു 
മുഴം വീതമായിരുന്നു കനം. 2വാതിലിന്‌ പത്തു 
മുഴം വീതിയുണ്ടായിരുന്നു. പ്രവേശനദ്വാര 





യെഹെസ്‌കേല്‍ 41:1-26 


മായിരുന്നു വീതി. 1ആലയത്തിന്‍െറ പടി 
ഞ്ഞാറ്‌ ഈ നിരോധിതമേഖലയില്‍ ഒരു മന്ദിര 
മുണ്ടായിരുന്നു. മന്ദിരത്തിന്‌ എഴുപതു മുഴം 
വീതിയും തൊണ്ണൂറു മുഴം നീളവുമുണ്ടായി 
രുന്നു. മന്ദിരത്തിന്‍െറ ഭിത്തിക്കു ചുറ്റു പാടും 
അഞ്ചുമുഴം കനമുണ്ടായിരുന്നു. 13അനന്തരം ആ 
മനുഷ്യന്‍ ആലയം അളന്നു. ആലയത്തിന്‌ നൂറു 
മുഴം നീളം. മന്ദിരവും അതിന്‍െറ മതിലുകളും 
അടക്കം നിരോധിതമേഖലയാകെയും നൂറു 
മുഴമായി രുന്നു. 14ആലയത്തിനു മുമ്പില്‍ കിഴക്കു 
വശത്തെ നിരോധിതമേഖലയ്ക്കു നൂറു മുഴമാ 





ത്തിന്‍റെ പാര്‍ശ്വങ്ങള്‍ക്ക്‌ അഞ്ചു മുഴമായി 
രുന്നു. ആ മനുഷ്യന്‍ ആ മുറി അളന്നു. അതിന്‌ 
നാല്പതു മുഴം നീളവും ഇരുപതു മുഴം വീതി 
യുമുണ്ടായിരുന്നു. 


ദൈവാലയത്തിലെ അതിവിശുദ്ധസ്ഥലം 

പിന്നെ ആ മനുഷ്യന്‍ അവസാനത്തെ 
മുറിയിലേക്കു പോയി. പ്രവേശനകവാടത്തി 
നെറ ഇരുവശത്തെയും ഭിത്തികള്‍ അയാള്‍ 
അളന്നു. ഓരോ പാര്‍ശ്ചഭിത്തിക്കും രണ്ടു മുഴം 
കനവും ഏഴു മുഴം വീതിയുമായിരുന്നു. പ്രവേ 
ശനകവാടത്തിന്‌ ആറുമുഴം വീതിയുണ്ടായി 
രുന്നു. അനന്തരം അയാള്‍ മുറിയുടെ നീളം 
അളന്നു. അതിന്‌ ഇരുപതു മുഴം നീളവും ഇരു 
പതു മുഴം വീതിയുമായിരുന്നു. അയാള്‍ 
എന്നോടു പറഞ്ഞു, “ഇതാണ്‌ അതിവിശുദ്ധ 
സ്ഥലം.” 


ആലയത്തിനു ചുറ്റിലുമുള്ള മറ്റുമുറികള്‍ 

അനന്തരം അയാള്‍ ആലയത്തിനെറ ഭിത്തി 
കള്‍ അളന്നു. അതിന്‌ ആറുമുഴം കനമുണ്ടായി 
രുന്നു. ആലയത്തിനു ചുറ്റിലും പാര്‍ശ്ചമൂറി 
കളുണ്ടായിരുന്നു. അവയ്ക്കു നാലു മുഴമായിരു 
ന്നു വീതി. ഒന്നിനുമേൽ ഒന്നായി മൂന്നുനിലക 
ളിലായായിരുന്നു പാര്‍ശ്വമുറികള്‍. ഓരോ നില 
യിലും മുപ്പതു മുറികള്‍ വീതമുണ്ടായിരുന്നു. 
ആലയത്തിന്‍െറ ഭിത്തികള്‍ താങ്ങുകള്‍ 
കൊണ്ടാണു നിർത്തിയിരുന്നത്‌. ആ പാര്‍ശ്വ 
മുറികള്‍ ഈ താങ്ങുകളില്‍ താങ്ങിയിരുന്നു. 
പക്ഷേ അവ ആലയഭിത്തികളില്‍ സ്പര്‍ശിച്ചി 
രുന്നില്ല. 7/ആലയത്തിനുചുറ്റുമുള്ള പാര്‍ശ്വമു 
റികളുടെ ഓരോനിലയും താഴത്തെ നിലയെ 
ക്കാള്‍ വീതിയേറിയതായിരുന്നു. ആലയത്തിനു 
ചുറ്റിലുമുള്ള മുറികളുടെ ഭിത്തികള്‍ മുകളി 
ലേക്കു പോകുന്തോറും വീതി കുറഞ്ഞുവന്നു. 
അതിനാല്‍ മുകളിലത്തെ നിലകളിലെ മുറി 
കള്‍ കൂടുതല്‍ വീതിയുള്ളവയാകുന്നു. ഏറ്റവും 
താഴത്തെ നിലയില്‍നിന്നും മദ്ധ്യനിലയിലൂടെ 
മുകളിലത്തെ നിലവരെ ഒരു കോണിപ്പടിയു 
ണ്ടായിരുന്നു. 

&ആലയത്തിനു ചുറ്റും ഒരു ഉയര്‍ന്ന തറയും 
ഞാന്‍ കണ്ടു. അത്‌ പാര്‍ശ്വമുറികളുടെ അടിത്ത 
റയായിരുന്നു. അതിന്‌ ആറുമുഴമായിരുന്നു 
ഉയരം. 9പാര്‍ശ്വമുറികളുടെ പുറംഭിത്തിക്ക്‌ 
അഞ്ചുമുഴമായിരുന്നു കനം. ആലയത്തിന്‍െറ 
യും 10പുരോഹിതരുടെ മുറികളുടെയും പാര്‍ശ്വ 
ഭിത്തികള്‍ക്കിടയില്‍ ഒരു തുറന്ന പ്രദേശമുണ്ടാ 
യിരുന്നു. അതിന്‌ ഇരുപതു മുഴം വീതി. ആലയ 
ത്തിനു ചുറ്റിലുമായിട്ടായിരുന്നു അത്‌. ॥പാര്‍ 
ശ്വമുറികളുടെ വാതിലുകള്‍ ഉയര്‍ന്ന തറയി 
ലേക്കു തുറന്നിരുന്നു. വടക്കുവശത്തും തെക്കു 
വശത്തും ഓരോ പ്രവേശനകവാടമുണ്ടായി 
രുന്നു. ഉയര്‍ന്ന തറയ്ക്കു ചുറ്റുപാടും അഞ്ചുമുഴ 














യിരുന്നു നീളം. 

15ആലയത്തിനു പിന്നിലുള്ള നിരോധിതമേ 
ഖലയിലെ മന്ദിരത്തിന്‍െറ നീളം ആ മനുഷ്യന്‍ 
അളന്നു. ഒരു ഭിത്തിമുതല്‍ മറ്റേ ഭിത്തിവരെ 
നൂറു മുഴമായിരുന്നു അളവ്‌. അതിവിശുദ്ധസ്ഥ 
ലത്തിനും വിശുദ്ധസ്ഥലത്തിനും അകത്തളത്തി 
നഭിമുഖമായിരുന്ന പൂമുഖത്തിനും 16എല്ലാ 
ഭിത്തിയിലും തടിപ്പലകകള്‍ തറച്ചിരുന്നു. 
അതിനു ചുറ്റിലുമുള്ള സകലജനലുകള്‍ക്കും 
കതകുകള്‍ക്കും തടികൊണ്ടുള്ള അഴി ഉണ്ടായി 
രുന്നു. പ്രവേശനകവാടത്തിനു മീതെയുള്ള 
ഭിത്തിയുടെ ഭാഗത്തും തറമൂതല്‍ ജനലുകള്‍ 
വരെ ആലയത്തിനുചുറ്റും പലകകള്‍ തറച്ചി 
രുന്നു. 

ആലയത്തിന്‍െറ അകത്തെ മുറിയിലും പുറ 
ത്തെ മുറിയിലും ഉള്ള എല്ലാ ഭിത്തികളിലും 
18കെരുബുമാലാഖമാരുടെയും പനമരങ്ങളുടെ 
യും ചിത്രങ്ങള്‍ ആലേഖനം ചെയ്തിരുന്നു. 
എല്ലാ കെരുബുമാലാഖമാര്‍ക്കും രണ്ടു മുഖങ്ങള്‍ 
ഉണ്ടായിരുന്നു. 9ഒരു മുഖം ഒരുവശത്തെ പന 
മരത്തിലേക്കു നോക്കുന്ന ഒരു മനുഷ്യന്റേതാ 
യിരുന്നു. മറ്റേത്‌ മറുവശത്തെ പനമരത്തിലേക്കു 
നോക്കുന്ന ഒരു സിംഹത്തിന്‍െറ മുഖവും. അവ 
ആലയത്തിനു ചുറ്റും ആലേഖനം ചെയ്യപ്പെ 
ട്ടിരുന്നു. 4തറമുതല്‍ വാതിലിനു മുകളിലുള്ള 
നിലവരെ വിശുദ്ധസ്ഥലത്തിന൯ന്‍െറ എല്ലാ 
ഭിത്തികളിലും കെരുബുമാലാഖമാരെയും പന 
മരങ്ങളെയും ആലേഖനം ചെയ്തിരുന്നു. 

2വിശുദ്ധസ്ഥലത്തിന്‍െറ ഇരുപുറവുമുള്ള 
ഭിത്തികള്‍ സമചതുരമായിരുന്നു. അതിവിശുദ്ധ 
സ്ഥലത്തിനു മുമ്പിലായി തടികൊണ്ടുണ്ടാ 
ക്കിയ മ2യാഗപീഠം പോലെ തോന്നിക്കുന്ന 
എന്തോ ഉണ്ടായിരുന്നു. അതിന്‍െറ ഉയരം മൂന്നു 
മുഴം. നീളം രണ്ടുമുഴം. മൂലകളും ചുവടും വശ 
ങ്ങളും തടികൊണ്ടുണ്ടാക്കപ്പെട്ടുതുമാണ്‌. ആ 
മനുഷ്യന്‍ എന്നോടു പറഞ്ഞു, “ഇതാകുന്നു 
യഹോവയുടെ സന്നിധിയിലുള്ള മേശ.” 

23വിശുദ്ധസ്ഥലത്തിനും അതിവിശുദ്ധ സ്ഥല 
ത്തിനും ഓരോ ഇരട്ടക്കതകുണ്ടായിരുന്നു. 
24 രോ കതകും രണ്ടു ചെറുകതകുകള്‍കൊ 
ണ്ടുണ്ടാക്കിയവയാണ്‌. ഓരോ കതകും യഥാര്‍ 
ത്ഥത്തില്‍ ചലിക്കുന്ന ഓരോ കതകുകളായി 
രുന്നു. &വിശുദ്ധസ്ഥലത്തി൯ന്‍െറ കതകുകളില്‍ 
കെരുബുമാലാഖമാരെയും പനമരങ്ങളെയും 
ആലേഖനം ചെയ്തിരുന്നു. ഭിത്തികളില്‍ ആലേ 
ഖനം ചെയ്യപ്പെട്ടിരുന്നവയെപ്പോലെതന്നെ 
ആയിരുന്നു അവയും. പുറത്തെ പൂമുഖത്തി 
ന്‍െറ മുന്‍വശത്ത്‌ തടികൊണ്ടുള്ള ഉമ്മറപ്പുടിയു 
ണ്ടായിരുന്നു. 2അവയ്ക്കു ചുറ്റും ചട്ടങ്ങളുള്ള 
ജനാലകളുണ്ടായിരുന്നു. പൂമുഖത്തിനെറ ഇരു 
പുറത്തുമുള്ള ഭിത്തികളിലും പൂമുഖത്തിന്‍െറ 
മേല്‍ക്കൂരയിലും ആലയത്തിനു ചുറ്റുമുള്ള മുറി 
കളിലും പനമരങ്ങളും ഉണ്ടായിരുന്നു. 




















യെഹെസ്‌കേല്‍ 42:1-43:8 


പുരോഹിതന്മാരുടെ മുറി 

4 അനന്തരം ആ മനുഷ്യന്‍ എന്നെ വടക്കെ 

കവാടത്തിലൂടെ പുറത്തളത്തിലേക്കു 
നയിച്ചു. നിരോധിതപ്രദേശത്തിനു വടക്കാ 
യിരുന്ന, നിരവധി മുറികളുള്ള ഒരു കെട്ടിടവും 
വടക്കുവശത്തെ കെട്ടിടവുമിരിക്കുന്ന ഭാഗത്തേ 
ക്കാണ്‌ ആ മനുഷ്യന്‍ എന്നെ കൊണ്ടുപോയത്‌. 
2ഈ മന്ദിരത്തിന്‌ നൂറു മുഴം നീളവും അന്‍പതു 
മുഴം വീതിയുമായിരുന്നു. വടക്കുവശത്തെ മുറ്റ 
ത്തുകൂടിയാണ്‌ ആളുകള്‍ അതിലേക്കു പ്രവേ 
ശിച്ചത്‌. 3കെട്ടിടത്തിന്‌ മൂന്നു നിലകളും മട്ടുപ്പാ 
വുകളും ഉണ്ടായിരുന്നു. ഇരുപതു മുഴമുള്ള നടു 
മുറ്റം, കെട്ടിടത്തിനും ആലയത്തിനും ഇടയിലാ 
യിരുന്നു. മറുവശത്ത്‌ മുറികള്‍ നടപ്പാതയ്ക്ക 
ഭിമുഖമായിരുന്നു. 4്രവേശനദ്വാരം വടക്കുവശ 
ത്തായിരുന്നുവെങ്കിലും പത്തുമുഴം വീതിയും 
നൂറുമുഴം നീളവുമുള്ള ഒരു പാത മന്ദിരത്തി 
നെറ തെക്കുവശത്തുകൂടി പോകുന്നുണ്ടായി 
രുന്നു. ഈ മന്ദിരത്തിന്‌ മൂന്നു നിലകളുടെ 
ഉയരമുള്ളതിനാലും പുറത്തളത്തിലേതുപോ 
ലെ തൂണുകള്‍ ഇല്ലാത്തതിനാലും നടുവില 
ത്തേതും താഴത്തേതും നിലകളിലെ മുറികളെ 
ക്കാള്‍ വളരെ പിന്നിലായിരുന്നു മുകളിലത്തെ 
മുറികള്‍. മുകളിലത്തെ നില നടുവിലത്തേ 
തിനെക്കാളും നടുവിലത്തെ നില താഴത്തേതി 
നെക്കാളും ഇടുങ്ങിയതായിരുന്നു. കാരണം- മട്ടു 
പ്രാവ്‌ ഈ സ്ഥലം കൈയടക്കി. 7മുറികള്‍ക്കു 
സമാന്തരമായി പുറത്തളത്തിലൂടെ വെളിയില്‍ 
ഒരു ഭിത്തിയുണ്ടായിരുന്നു. അത്‌ മുറികള്‍ക്കു 
മുന്നില്‍ അന്‍പതു മുഴം നീളത്തില്‍ ആയിരു 
ന്നു. “പൂറമുറ്റത്തെ മുറിനിരയ്ക്ക്‌ അന്‍പതു മുഴ 
മായിരുന്നു നീളം. എങ്കിലും ആലയത്തിന്‍െറ 
വശത്ത്‌ കെട്ടിടത്തിന്റെ ആകെ നീളം നൂറു 
മുഴമായിരുന്നു. 9കിഴക്കുവശത്തുള്ള ഈ മൂറിക 

















836 


വസ്ത്രങ്ങള്‍ വിശുദ്ധമാകുന്നു. ഒരു പുരോഹി 
തന മറ്റാളുകള്‍ നില്‍ക്കുന്ന ആലയത്തിന്‍െറ 
ഭാഗത്തേക്കു പോകണമെങ്കില്‍ അയാള്‍ ആ 
മുറികളിലേക്കു പോവുകയും മറ്റുവസ്ത്രങ്ങള്‍ 
ധരിക്കുകയും വേണം.” 


പുറമുറ്റം 
15ആലയത്തിന്‍െറ അകത്തെ ഭാഗം അളക്കു 
ന്നത്‌ ആ മനുഷ്യന്‍ തീര്‍ത്തു. പിന്നെ അയാള്‍ 
എന്നെ കിഴക്കെ കവാടത്തിലൂടെ പുറത്തേക്കു 
കൊണ്ടുവരികയും ആ പ്രദേശത്തിനു ചുറ്റിലും 
അളക്കുകയും ചെയ്തു. 1മുഴക്കോലുപയോ 
ഗിച്ച്‌ അയാള്‍ കിഴക്കുവശം അളന്നു. അഞ്ഞൂറു 
മുഴമായിരുന്നു അതിന്‍െറ നീളം. 17വടക്കുവശം 
അയാള്‍ അളന്നു. അഞ്ഞൂറു മുഴമായിരുന്നു 
അതിന്‍െറ നീളം. 1&തെക്കുവശം അയാള്‍ അള 
ന്നു. അഞ്ഞൂറു മുഴമായിരുന്നു നീളം. 9അയാള്‍ 
പടിഞ്ഞാറുവശം ചുറ്റിപോവുകയും അത്‌ അള 
ക്കുകയും ചെയ്തു. അത്‌ അഞ്ഞൂറു മുഴമുണ്ടാ 
യിരുന്നു. 22ആലയത്തിനു ചുറ്റുമുള്ള നാലു 
ഭിത്തികളും അയാള്‍ അളന്നു. ഭിത്തിക്ക്‌ 
അഞ്ഞൂറു മുഴം നീളവും അഞ്ഞൂറു മുഴം വീതി 
യുമായിരുന്നു. വിശുദ്ധപ്രദേശത്തെ വിശുദ്ധ 
മല്ലാത്ത പ്രദേശത്തുനിന്നും ഇതു വേര്‍തിരിച്ചു. 











യഹോവ തന്‍െറ ജനത്തി 
നിടയില്‍ വസിക്കും 
4 ആ മനുഷ്യന്‍ എന്നെ കിഴക്കെ കവാട 
ത്തിലേക്കു നയിച്ചു. അവിടെ യിസ്ധ്രാ 
യേലിന്‍െറ ദൈവത്തിന്‍െറ തേജസ്സ്‌ കിഴക്കു 
നിന്നും വന്നു. ദൈവത്തിന്‍െറ ശബദം കടലി 
രമ്പും പോലെയായിരുന്നു. ദൈവത്തിന്‍െറ 
തേജസ്സില്‍നിന്നുള്ള പ്രകാശംകൊണ്ട അവിടം 








ളുടെ അടിയിലായി പുറമുറ്റത്തുനിന്നും പ്രവേ 
ശിക്കത്തക്കവിധം പ്രവേശനദ്വാരം ഉണ്ടായിരു 
ന്നു. 1മൂറ്റത്തിന്‍്റെ വശത്ത്‌ ഭിത്തി തുടങ്ങുന്നി 
ടത്തായിരുന്നു പ്രവേശനദ്വാരം. 

നിരോധിതമേഖലയ്ക്കും മറ്റേ മന്ദിരത്തിനും 
അടുത്തായി തെക്കുവശത്ത്‌ മുറികളുണ്ടായി 
രുന്നു. ആ മുറികളുടെ മുമ്പിലായി 11ഒരു പാത 
യുണ്ടായിരുന്നു. അവ വടക്കുവശത്തെ മുറിക 
ളെപ്പോലെയായിരുന്നു. അവയ്ക്കു അതേ നീള 
വും വീതിയും അതേ വാതിലുകളുമാണ്‌ ഉണ്ടാ 
യിരുന്നത്‌. 12താഴത്തെ മുറികളിലേക്കുള്ള പ്രവേ 
ശന ദ്വാരം, ഭിത്തിയുടെ വശത്തുള്ള വഴിയുടെ 
തുറന്ന അറ്റത്തുനിന്നും ആളുകള്‍ക്കു പ്രവേശി 
ക്കത്തക്കവിധം മന്ദിരത്തിന്‍െറ കിഴക്കെ അറ്റ 
ത്തായിരുന്നു. 

13ആ മനുഷ്യന്‍ എന്നോടു പറഞ്ഞു, “നിരോ 
ധിതമേഖലയ്ക്കെതിരെയുള്ള വടക്കെ മുറികളും 
തെക്കെ മുറികളും വിശുദ്ധമാകുന്നു. യഹോവ 
യ്ക്കു ബലിയര്‍പ്പിക്കുന്ന പുരോഹിതന്മാര്‍ക്കു 
ള്ളതാണ്‌ ഈ മുറികള്‍. അവിടെയാണ്‌ പുരോ 
ഹിതന്മാര്‍ അതി വിശുദ്ധബലിവസ്തുക്കള്‍ 
ഭക്ഷിക്കുക. ഇവിടെത്തന്നെയാണ്‌ അതിവിശു 
ദ്ധബലി വസ്തുക്കള്‍ സൂക്ഷിക്കുന്ന സ്ഥലവും. 
എന്തെന്നാല്‍ ഈ സ്ഥലം വിശുദ്ധമാകുന്നു. 
ധാന്യബലി, പാപബലി, അപരാധബലി 
എന്നിവയാണ്‌ അതിവിശുദ്ധബലികള്‍. 14വി 
ശുദ്ധമേഖലയില്‍ പ്രവേശിക്കുന്ന പുരോഹിത 
ന്മാര്‍ പുറമുറ്റത്തേക്കു പോകുന്നിനുമുമ്പ്‌ തങ്ങ 
ളുടെ ശുശ്രൂഷാവസ്ത്രങ്ങള്‍ ആ വിശുദ്ധസ്ഥല 
ത്തുവചിട്ടു പോകണം. എന്തെന്നാല്‍, ഈ 


























പ്രകാശപൂരിതമായിരുന്നു. 4അവ൯ നഗരം 
നശിപ്പിക്കാന്‍ വന്നപ്പോഴും കെബാര്‍ നദീതീര 
ത്തുവച്ചും എനിക്കുണ്ടായ ദര്‍ശനങ്ങള്‍പോലെ 
യുള്ള ദര്‍ശനങ്ങളാണു ഞാന്‍ കണ്ടത്‌. ഞാന്‍ 
നിലത്തു മുട്ടുകുത്തി മുഖം നിലത്തമര്‍ത്തി 
ആരാധിച്ചു. 4ങ്കിഴക്കെ കവാടത്തിലൂടെയാണ്‌ 
യഹോവയുടെ തേജസ്സ്‌ ദൈവാലയത്തിലേക്കു 
വന്നത്‌. 

അനന്തരം ആത്മാവ്‌ എന്നെ എടുത്ത്‌ അക 
ത്തളത്തിലേക്കു കൊണ്ടുവന്നു. ദൈവാലയം 
യഹോവയുടെ തേജസ്സുകൊണ്ടു നിറഞ്ഞി 
രുന്നു. ആലയത്തിനുള്ളില്‍നിന്നും ആരോ 
സംസാരിക്കുന്നതു ഞാന്‍ കേട്ടു. ആ മനുഷ്യന്‍ 
അപ്പോഴും എനിക്കുസമീപം നില്‍ക്കുന്നുണ്ടാ 
യിരുന്നു. ആലയത്തില്‍ നിന്നുള്ളശബ്ദം 
എന്നോടു പറഞ്ഞു, “മനുഷ്യപുത്രാ, എന്‍െറ 
സിംഹാസനവും പാദപീഠവുമുള്ള സ്ഥലമാ 
ണിത്‌. ഈ സ്ഥലത്ത്‌ യിസ്രായേല്‍ജനതയുടെ 
യിടയില്‍ ഞാന്‍ എന്നെന്നേക്കുമായി വസി 
ക്കും. യിസ്രായേല്‍കുടുംബം ഇനിയൊരിക്കലും 
എന്‍െറ വിശുദ്ധനാമത്തെ കളങ്കപ്പെടുത്തുക 
യില്ല. രാജാക്കന്മാരും അവരുടെ പ്രജകളും ലൈം 
ഗികപാപങ്ങള്‍മൂലമോ തങ്ങളുടെ രാജാക്ക 
ന്മാരുടെ മൃതദേഹങ്ങള്‍ ഇവിടെ സംസ്കരിച്ചോ 
എന്‍െറ നാമത്തെ അപമാനിക്കുകയില്ല. തങ്ങ 
ളുടെ ഉമ്മറപ്പടി എന്‍െറ ഉമ്മറപ്പടിയോടു ചേര്‍ 
ത്തും തങ്ങളുടെ കട്ടിളക്കാലുകള്‍ എന്‍െറ കുട്ടി 
ഉക്കാലിനോടു ചേര്‍ത്തും അവരിനി എന്‍െറ 
നാമത്തിനു നാണക്കേടുണ്ടാക്കുകയില്ല. മുമ്പ്‌ 
അവരെ എന്നില്‍നിന്നും വേര്‍തിരിച്ചത്‌ ഒരു 








837 


ഭിത്തി മാത്രം. അങ്ങനെ അവര്‍ ഓരോ പാപം 
ചെയ്യുമ്പോഴും ആ കൊടുംകൃത്യങ്ങള്‍ ചെയ്യു 
മ്പോഴും എന്‍െറ നാമത്തിന്‌ അപമാനം വരു 
ത്തി. അതിനാലാണ്‌ ഞാന്‍ കോപിക്കുകയും 
അവരെ നശിപ്പിക്കുകയും ചെയ്തത്‌. 9ഇനി 
അവര്‍ തങ്ങളുടെ ലൈംഗികപാപങ്ങളെയും 
രാജാക്കന്മാരുടെ മൃതദേഹങ്ങളെയും എന്നില്‍ 
നിന്നകലേക്കു കൊണ്ടുപോകട്ടെ. അപ്പോള്‍ 
ഞാന്‍ എന്നെന്നേക്കും അവര്‍ക്കിടയില്‍ 
വസിക്കും. 

10“തനുഷ്യപുത്രാ, ഇനി യിസ്രായേല്‍കുടും 
ബത്തോട്‌ ആലയത്തെല്ഛറ്റി പറയുക. 
അപ്പോള്‍ ആലയത്തെപ്പറ്റിയുള്ള പദ്ധതിയെ 
പ്പറ്റി പഠിക്കുമ്പോള്‍ അവര്‍ തങ്ങളുടെ പാപ 
ങ്ങളെച്ചൊല്ലി ലജ്ജിതരാകും. ॥1തങ്ങള്‍ 
ചെയ്തിരിക്കുന്ന സകലതിന്മകളെച്ചൊല്ലിയും 
അവര്‍ ലജ്ജിതരാകും. ആലയത്തിനന്‍െറെ രൂപ 
രേഖ അവര്‍ അറിയട്ടെ. അതെങ്ങനെ നിര്‍മ്മി 
ക്കപ്പെടണമെന്ന്‌ അവര്‍ അറിയട്ടെ. പ്രവേശന 
ദ്വാരങ്ങളും പുറത്തേക്കുള്ള വഴികളും എവിടെ 
യെന്നും അതിന്‍െറ സകല സ്വരൂപവും അവര്‍ 
അറിയട്ടെ. ദൈവാലയത്തിന്‍െറ എല്ലാ ചട്ടങ്ങ 
ളെയും നിയമങ്ങളെയുംപറ്റി അവരെ പഠിപ്പി 
ക്കുക. ദൈവാലയത്തിന്‍റെ നിയമങ്ങളും ചട്ട 
ങ്ങളും അവര്‍ അനുസരിക്കുന്നതിനായി ഈ 
നിയമങ്ങളും ചട്ടങ്ങളുമെല്ലാം എഴുതിവയ്ക്കു 
ക. 1ഇതാണ്‌ ആലയത്തിന്‍െറ നിയമം. ഈ 
അതിരുകള്‍ക്കുള്ളിലുള്ള പര്‍വ്ൃതത്തിന്‍െറ മുക 
ളിലെ മുഴുവന്‍ പ്രദേശവും അതിവിശുദ്ധമാ 
കുന്നു. ഇതാണ്‌ ആലയത്തിനന്‍െറ നിയമം. 

















യാഗപീഠം 

13“നീളമുള്ള അളവുകോലുപയോഗിച്ചുള്ള 
യാഗപീഠത്തിന്റെ അളവുകളാണിത്‌. യാഗപീ 
ഠത്തിന്‍െറ തറയ്ക്കു ചുറ്റും ഒരു കുഴിയുണ്ടായി 
രുന്നു. അതിന്‌ ഒരു മുഴം ആഴവും ഓരോ വശ 
ത്തും ഓരോ മുഴം വീതിയും. ഒരു ചാണ്‍ പൊക്ക 
ത്തില്‍ അതിനുചുറ്റും ഒരു അരികുമുണ്ടായി 
രുന്നു. യാഗപീഠത്തിന്‍നെറ ഉയരം ഇപ്രകാരമാ 
യിരുന്നു, 4്തറമുതല്‍ താഴത്തെ അരികുവരെ 
അടിത്തറയുടെ അളവ്‌ രണ്ടു മുഴം. അതിന്‌ 
ഒരു മുഴം വീതി. ചെറിയ തട്ടുമുതല്‍ വലിയ 
തട്ടുവരെ നാലുമുഴം. രണ്ടുമുഴമായിരുന്നു അതി 
ന്‍െറ വീതി. 4്യാഗപീഠത്തിലെ അടുപ്പിന്‌ 
നാലു മുഴമായിരുന്നു ഉയരം. നാലു മൂലകള്‍ 
ക്കും കൊമ്പിന്‍െറ രൂപമായിരുന്നു. 1യോഗപീഠ 
ത്തിലെ അടുപ്പിന്‌ പന്ത്രണ്ടു മുഴം നീളവും 
പന്ത്രണ്ടു മുഴം വീതിയുമുണ്ടായിരുന്നു. അതൊ 
രൂ സമചതുരമായിരുന്നു. 17തട്ടും ഒരു സമചതു 





യെഹെസ്‌കേല്‍ 43:9-44:4 


ഗോത്രത്തില്‍നിന്നുള്ള പുരോഹിതന്മാരാണി 
വര്‍. എനിക്കുള്ള വഴിപാടുകള്‍ നല്‍കി എന്നെ 
ശുശ്രൂഷിക്കുന്നവരാണ്‌ ഇവര്‍.” എന്‍െറ യജമാ 
നനായ യഹോവയാണ്‌ ഇക്കാര്യങ്ങള്‍ പറ 
ഞ്ഞത്‌. 20“കാളയുടെ രക്തത്തില്‍ കുറച്ചെടുത്ത്‌ 
നീ യാഗപീഠത്തിന്‍െറ നാലുകൊമ്പുകളിലും 
തട്ടിന്‍െറ നാലു മൂലകളിലും ചുറ്റുമുള്ള അരി 
കിലും തളിക്കണം. അങ്ങനെ നീ യാഗപീഠത്തെ 
ശുദ്ധീകരിക്കണം. 2അനന്തരം പാപബലി 
യുടെ കാളയെ എടുക്കുകയും ദൈവാലയപ്ര 
ദേശത്തും ദൈവാലയമന്ദിരത്തിനു പുറത്തും 
യഥാസ്ഥാനങ്ങളില്‍ ഹോമിക്കുകയും ചെയ്യുക. 

22“രണ്ടാംദിവസം യാതൊരു കുറവുമില്ലാത്ത 
ഒരു ആണ്‍കോലാടിനെ നീ അര്‍പ്പിക്കും. പാപ 
ബലിയായിട്ടായിരിക്കും അത്‌. കാളയെക്കൊണ്ട്‌ 
യാഗപീഠം ശുദ്ധീകരിച്ചതുപോലെ പുരോഹി 
തന്മാര്‍ ഇതുപയോഗിച്ചും യാഗപീഠം ശുദ്ധ 
മാക്കും. 2യോഗപീഠം ശുദ്ധമാക്കുന്ന കര്‍മ്മം കഴി 
ഞ്ഞാലുടന്‍ നീ ഒരു കുറവുമില്ലാത്ത കാളക്കുട്ടി 
യെയും ആട്ടി൯പറ്റത്തില്‍നിന്നും ഒരു കുറവു 
മില്ലാത്ത ഒരു ആണാടിനെയും അര്‍പ്പിക്കണം. 
24പിന്നെ നീ അവയെ യഹോവയുടെ സന്നി 
ധിയില്‍ അര്‍പ്പിക്കും. പുരോഹിതന്മാര്‍ അതി 
ന്മേല്‍ ഉപ്പു തളിക്കും. പിന്നെ പുരോഹിതന്മാര്‍ 
കാളയെയും ആണാടിനെയും യഹോവയ്ക്കു 
ഹോമബലിയായി നല്‍കും. ഭപാഠപബലിയര്‍ 
പ്പിക്കാന്‍ ഏഴുദിവസത്തേക്കു ദിവസംതോറും 
ഒരു കോലാടിനെ വീതം നീ ഒരുക്കും. കൂടാതെ 
ഒരു കാളക്കുട്ടിയെയും ആട്ടി൯പറ്റത്തില്‍നിന്നും 
ഒരാണാടിനെയും നീ ഒരുക്കും. ഈ മൃഗങ്ങള്‍ക്ക്‌ 
യാതൊരു ന്യൂനതയും ഉണ്ടായിരിക്കാന്‍ 
പാടില്ല. %ഏഴു ദിവസത്തേക്കു പുരോഹിത 
ന്മാര്‍ യാഗപീഠത്തെ ശുദ്ധമാക്കുകയും ദൈവ 
ത്തെ ആരാധിക്കുന്നതിനായി തയ്യാറാക്കുകയും 
ചെയ്യും. 27ഏഴു ദിവസങ്ങള്‍ക്കുശേഷം, പുരോ 
ഹിതന്മാര്‍ നിന്‍െറ ഹോമയാഗങ്ങളും സമാധാ 
നബലികളും യാഗപീഠത്തിലര്‍പ്പിക്കണം. 
അപ്പോള്‍ നിന്നെ ഞാന്‍ സ്വീകരിക്കും.” എന്‍െറ 
യജമാനനായ യഹോവ പറഞ്ഞതാണ്‌ ഇക്കാ 


രൃങ്ങള്‍. 
4 അനന്തരം ആ മനുഷ്യന്‍ എന്നെ ദൈവാ 
ലയത്തിന്‍െറ കിഴക്കുഭാഗത്തെ പ്രവേശ 
നത്തിങ്കലേക്ക്‌ കൊണ്ടുവന്നു. ഞങ്ങള്‍ കവാട 
ത്തിനു വെളിയിലായിരുന്നു. കവാടം അടച്ചിരി 
ക്കുകയുമായിരുന്നു. യഹോവ എന്നോടു പറ 
ഞ്ഞു, “ഈ വാതില്‍ അടഞ്ഞുതന്നെ കിടക്കും. 
ഇതു തുറക്കപ്പെടുകയില്ല. ഇതിലൂടെ ആരും 





പുറത്തെ കവാടം 





രമായിരുന്നു. പതിനാലു മുഴം നീളവും പതി 
നാലു മുഴം വീതിയും. അതിനുചുറ്റുമുള്ള അരി 
കിന്‌ അര മുഴം വീതിയുണ്ടായിരുന്നു. അടിത്ത 
റയുടെ ചുറ്റുമുള്ള കുഴിക്ക്‌ രണ്ടു മുഴമായിരുന്നു 
വീതി. യാഗപീഠത്തിലേക്കുള്ള പടികള്‍ കിഴ 
ക്കുവശത്തായിരുന്നു.” 

18അനന്തരം ആ മനുഷ്യന്‍ എന്നോടു പറ 
ഞ്ഞു, “മനുഷ്യപുത്രാ, യജമാനനും യഹോവ 
യുമായവന്‍ ഇപ്രകാരം പറയുന്നു, “യാഗപീഠം 
ത്തിനുള്ള ചട്ടങ്ങള്‍ ഇവയാകുന്നു, നീ യാഗ 
പീഠം നിര്‍മ്മിക്കുമ്പോള്‍ ഹോമയാഗങ്ങളര്‍പ്പി 
ക്കാനും അതിന്മേല്‍ രക്തം തളിക്കാനും ഈ 
ചട്ടങ്ങള്‍ ഉപയോഗിക്കുക. 13സാദോക്കിന്‍െറ 
കുടുംബത്തില്‍ നിന്നുള്ളവര്‍ക്ക്‌ ഒരു കാളക്കു 
ട്ടിയെ നീ പാപബലിയായി നല്‍കും. ലേവി 


പ്രവേശിക്കുകയില്ല. എന്തുകൊണ്ടെന്നാല്‍ 
യിസ്രായേലിന്‍റെ യഹോവ ഇതിലൂടെ പ്രവേ 
ശിച്ചിരിക്കുന്നു. അതിനാല്‍ ഇത്‌ അടഞ്ഞു 
തന്നെ കിടക്കണം. യഹോവയോടൊപ്പം ഭക്ഷി 
ക്കുമ്പോള്‍ ജനങ്ങളുടെ ഭരണാധിപനുമാത്രം 
ഈ കവാടത്തിങ്കലിരിക്കാം. അയാള്‍ കവാട 
ത്തിന്‍െറ പൂമുഖത്തിലൂടെ വേണം പ്രവേശി 
ക്കുവാന്‍. അതിലേതന്നെ പോവുകയും 
വേണം.” 








ദൈവാലയത്തിന്‍െറ വിശുദ്ധി 
അനന്തരം ആ മനുഷ്യന്‍ ആലയത്തിനു 
മുമ്പിലുള്ള വടക്കെ കവാടത്തിലൂടെ എന്നെ 
നയിച്ചു. ഞാന്‍ നോക്കിയപ്പോള്‍ യഹോവ 
യുടെ തേജസ്സ്‌ ദൈവാലയത്തില്‍ നിറയുന്നതു 


യെഹെസ്‌കേല്‍ 44:5-24 


കണ്ടു. ഞാന്‍ നിലത്തു മുട്ടുകുത്തി മുഖം നില 
ത്തമര്‍ത്തി ആരാധിച്ചു. യഹോവ എന്നോടു 
പറഞ്ഞു, “മനുഷ്യപുത്രാ, ശ്രദ്ധയോടെ നോ 
ക്കുക! നിന്‍െറ കണ്ണുകളും കാതുകളും ഉപയോ 
ഗിക്കുക. ഈ സാധനങ്ങളില്‍ നോക്കുക യഹോ 
വയുടെ ആലയത്തെപ്പറ്റിയും അതിന്‍െറ എല്ലാ 
ചട്ടങ്ങളെയും നിയമങ്ങളെപ്പറ്റിയും ഞാന്‍ 
നിന്നോടു പറയുന്നതെല്ലാം ശ്രദ്ധയോടെ കേള്‍ 
ക്കുക. ആലയത്തിലേക്കുള്ള പ്രവേശനദ്വാരങ്ങ 
ളിലും വിശുദ്ധസ്ഥലത്തുനിന്നും പുറത്തേക്കുള്ള 
എല്ലാ വഴികളിലും ശ്രദ്ധയോടെ നോക്കുക. 
അനന്തരം, എന്നെ അനുസരിക്കാന്‍ വിസമ്മ 
തിച്ച സകല യിസ്ധരായേലുകാര്‍ക്കുമായി ഈ 
സന്ദേശം നല്‍കുക. അവരോടു പറയുക, 
“എന്‍െറ യജമാനനായ യഹോവ ഇപ്രകാരം 
പറയുന്നു, യിസ്രായേല്‍കുടുംബമേ, നിങ്ങള്‍ 
ചെയ്തിരിക്കുന്ന ഭയങ്കരകാര്യങ്ങള്‍ എനിക്കു 
മതിയായിരിക്കുന്നു! 7നിങ്ങള്‍ വിദേശികളെ 
എനന്‍െറെ ആലയത്തിലേക്കു കൊണ്ടുവന്നു-അവ 
രാകട്ടെ യഥാര്‍ത്ഥത്തില്‍ പരിഛേദനം ചെയ്ത 
വരായിരുന്നില്ല-അവര്‍ തങ്ങളെ പൂര്‍ണ്ണമായും 
എനിക്കു സമര്‍പ്പിക്കുകയും ചെയ്തില്ല. അപ്ര 
കാരം നിങ്ങളെന്റെ ആലയത്തെ അശുദ്ധ 
മാക്കി. നമ്മുടെ കരാര്‍ നിങ്ങള്‍ ലംഘിക്കുകയും 
കൊടുംകൃത്യങ്ങള്‍ ചെയ്യുകയും ചെയ്തു. 
പിന്നെ നിങ്ങളെനിക്ക്‌ അപ്പവും കൊഴുപ്പും 
രക്തവും വഴിപാടുകളര്‍പ്പിച്ചു. പക്ഷേ അത്‌ 
എന്‍െറ ആലയത്തെ അശുദ്ധമാക്കുകയേ ചെ 
യ്തുള്ളൂ. എന്‍െറ വിശുദ്ധവസ്തുക്കളെ 
നിങ്ങള്‍ പരിപാലിച്ചില്ല. എന്‍െറ വിശുദ്ധ 
സ്ഥലത്തിന്‍െറ ചുമതല നിങ്ങള്‍ വിദേശികളെ 











ഏല്പിച്ചു! 
9 എന്‍െറ യജമാനനായ യഹോവ ഇപ്രകാരം 
പറയുന്നു, “സത്യമായും പരിച്ഛേദനം 


ചെയ്തിട്ടില്ലാത്ത ഒരു വിദേശി എന്‍െറ ആലയ 
ത്തിലേക്കു വരരുത്-യിസ്രായേലുകാര്‍ക്കിട 
യില്‍ സ്ഥിരതാമസക്കാരനായ ഒരു വിദേശിയാ 
ണെങ്കില്‍പ്പോലും. എന്‍െറ ആലയത്തിലേക്കു 
വരാന്‍ യിരു അയാള്‍ പരി 
ച്ഛേദനം നടത്തുകയും പൂര്‍ണ്ണമായും 
എനിക്കു സ്വയം സമര്‍പ്പിക്കുകയും വേണം. 
10പണ്ട്‌, യിസ്രായേലുകാര്‍ എന്നില്‍നിന്നും 
തിരിഞ്ഞപ്പോള്‍ ലേവ്യര്‍ എന്നെ വിട്ടുപോയി. 
തങ്ങളുടെ വിഗ്രഹങ്ങളുടെ പിന്നാലെ പോകാ 





838 


അതിവിശുദ്ധവസ്തുക്കളുടെയോ അടുത്തേ 
ക്കെങ്ങും അവര്‍ വരരുത്‌. തങ്ങളുടെ കൊടും 
കൃത്യങ്ങള്‍ മൂലമുള്ള ശിക്ഷയും നാണക്കേടും 
അപമാനവും അവര്‍ സ്വയം ചുമക്കണം. 
14എന്നാല്‍ ആലയത്തിനന്‍െറ ചുമതലക്കാരാ 
കാന്‍ അവരെ ഞാന്‍ അനുവദിക്കും. ആലയ 
ത്തില്‍ അവര്‍ ജോലി ചെയ്യുകയും അതിനു 
ള്ളില്‍ ചെയ്യേണ്ട കാര്യങ്ങള്‍ അവര്‍ ചെയ്യുക 
യും ചെയ്യും. 

15“ലേവിഗോത്രക്കാരെല്പാം പുരോഹിതന്മാരാ 
ണ്‌. പക്ഷേ, യിസ്ധരായേലുകാര്‍ എനിക്കെതിരാ 
യപ്പോള്‍ സാദോക്കിന്‍െറകുടംബത്തില്‍ 
നിന്നുള്ള പുരോഹിതന്മാര്‍ മാത്രമേ എന്‍െറ 
വിശുദ്ധസ്ഥലം പരിപാലിക്കാനുണ്ടായിരുന്നു 
ള്ളൂ. അതിനാല്‍ സാദോക്കിനന്‍െറെ പിന്‍ഗാമികള്‍ 
മാത്രം എനിക്കു വഴിപാടുകള്‍ കൊണ്ടുവരും. 
തങ്ങള്‍ ന ക്കുന്ന മൃഗങ്ങളുടെ കൊഴു 
പ്പും രക്തവും എന ക്കര്‍പ്പിക്കാന്‍ അവര്‍ എന്‍െറ 
മുമ്പില്‍ നില്‍ക്കും.” എന്‍െറ യജമാനനായ 
യഹോവ എന്നോടു പറഞ്ഞതാണ്‌ ഇക്കാര്യ 
ങ്ങള്‍! 1“അവര്‍ എന്‍െറ വിശുദ്ധസ്ഥലത്തു 
പ്രവേശിക്കും. എന്നെ ശുശ്രൂഷിക്കാന്‍ അവര്‍ 
എന്‍െറ മേശയുടെ അടുത്ത്‌ വരും. ഞാന്‍ അവ 
ര്‍ക്കു നല്‍കിയ സാധനങ്ങള്‍ അവര്‍ പരിപാലി 
ക്കും. 17നടുമുറ്റത്തിന്‍െറെ വാതില്‍ കടക്കുമ്പോള്‍ 
അവര്‍ ലിന൯വസ്ത്രങ്ങള്‍ ധരിക്കണം. ദൈവാ 
ലയത്തിലെ അകത്തളത്തിന്‍െറ കവാടങ്ങളില്‍ 
ശുശ്രൂഷ നടത്തുമ്പോള്‍ അവര്‍ കമ്പിളി ധരിക്ക 
രുത്‌. 8തലയില്‍ അവര്‍ ലിനന്‍തലപ്പാവു ധരി 
ക്കും. ലിനന്‍ അടിവസ്ത്രങ്ങളും അവര്‍ ധരിക്കും. 
വിയര്‍പ്പുണ്ടാക്കുന്ന യാതൊന്നും അവര്‍ ധരിക്ക 
രുത്‌. 1“പുറമുറ്റത്തു ജനങ്ങളുടെയടുത്തേക്കു 
പോകുന്നതിനുമുമ്പ്‌ അവര്‍, എന്നെ ശുശ്രൂഷി 
ച്ചിരൂന്നപ്പോള്‍ ധരിച്ച വസ്ത്രങ്ങളെല്ലാം ഉരി 
വയ്ക്കും. ആ വസ്ത്രങ്ങള്‍ അവര്‍ വിശുദ്ധ 
മുറികളില്‍ വയ്ക്കും. അനന്തരം അവര്‍ മറ്റു 
വസ്ത്രങ്ങള്‍ ധരിക്കും. അങ്ങനെ ആ വിശുദ്ധ 
വസ്ത്രങ്ങളില്‍ ജനം സ്പര്‍ശിക്കാന്‍ അവര്‍ 
ഇടയാക്കില്ല. 

20“ഈ പുരോഹിതന്മാര്‍ തങ്ങളുടെ തല 
മുണ്ഡനം ചെയ്യുകയോ തലമുടി നീട്ടിവളര്‍ 
ത്തുകയോ ചെയ്യരുത്‌. ഇത്‌ അവര്‍ ദു:ഖമാചരി 
ക്കുകയാണെന്നും അവര്‍ക്കു ദുഃഖമുണ്ടെന്നും 
കാണിച്ചേക്കാം. പുരോഹിതന്മാര്‍ തങ്ങളുടെ 














നാണ്‌ യിസ്രായേല്‍ എന്നെ വിട്ടത്‌. ലേവ്യര്‍ 
തങ്ങളുടെ പാപത്തിനു ശിക്ഷിക്കപ്പെടും. 
1എന്‍െറ വിശുദ്ധസ്ഥലത്തു ശുശ്രൂഷനടത്താ൯ 
തെരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു ലേവ്യര്‍. 
ആലയത്തിനന്‍െറ കവാടങ്ങള്‍ക്ക്‌ അവര്‍ കാവല്‍ 
നിന്നു. ജനങ്ങളുടെ ബലികള്‍ക്കും ഹോമയാഗ 
ങ്ങള്‍ക്കുമായുള്ള മൃഗങ്ങളെ അവര്‍ കൊന്നു. 
ജനങ്ങളെ സഹായിക്കാനും അവരെ ശുശ്രൂഷി 
ക്കാനും തെരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു 
അവര്‍. 1എന്നാല്‍ ആ ലേവ്യര്‍ എനിക്കെതി 
രായി പാപം ചെയ്യാനാണ്‌ ആളുകളെ സഹാ 
യിച്ചത്‌! തങ്ങളുടെ വിഗ്രഹങ്ങളെ ആരാധി 
ക്കാന്‍ അവര്‍ ജനങ്ങളെ സഹായിച്ചു! അതി 
നാല്‍ അവര്‍ക്കെതിരെ ഞാന്‍ ഈ സത്യം ചെയ്യു 
ന്നു, “അവരുടെ പാപങ്ങള്‍ക്ക്‌ അവര്‍ ശിക്ഷിക്ക 

ടും.” എന്‍റ യജമാനനായ യഹോവയാ 
ണിതു പറഞ്ഞത്‌. 

13*അതിനാല്‍ ലേവ്യര്‍ പുരോഹിതന്മാരെന്ന 
നിലയില്‍ എന്‍്ററയടുത്തേക്കു വരരുത്‌. എന്‍െറ 
ഏതെങ്കിലും വിശുദ്ധവസ്തുവിനന്‍െറയോ 











തലമുടി വെട്ടി നിര്‍ത്തുകയേ ചെയ്യാവൂ. 21നട 
മുറ്റത്തേക്കു പോകുമ്പോള്‍ പുരോഹിതന്മാരാ 
രും വീഞ്ഞു കുടിച്ചിരിക്കരുത്‌. 2പുരോഹിത 
ന്മാര്‍ വിധവയെയോ വിവാഹമോചനം നേടി 
യവളെയോ വിവാഹം കഴിക്കാന്‍ പാടില്ല. 
യിസ്രായേല്‍കുടുംബത്തിലെ ഒരു കന്യകയെ 
യോ മരിച്ച ഭര്‍ത്താവ്‌ പുരോഹിതനായിരുന്ന 
ഒരു വിധവയെയോ മാത്രമേ അവര്‍ വിവാഹം 
കഴിക്കാവൂ. 

23ട്വിശുദ്ധവസ്തുക്കളും വിശുദ്ധമല്ലാത്ത 
വസ്തുക്കളും തമ്മിലുള്ള വ്യത്യാസം പുരോ 
ഹിതന്മാര്‍ എന്‍െറ ജനങ്ങളെ പഠിപ്പിക്കണം. 
ശുദ്ധവും അശുദ്ധവുമായവ തിരിച്ചറിയാന്‍ 
അവര്‍ എന്റെ ജനത്തെ സഹായിക്കണം. 
24കോടതിയില്‍ പുരോഹിതന്മാര്‍ ന്യായാധിപ 
ന്മാരായിരിക്കും. മനുഷ്യരെ ന്യായവിധി നടത്തു 
മ്പോള്‍ അവര്‍ എന്‍െറ നിയമങ്ങള്‍ പിന്തുടരും. 
എന്‍റെ എല്ലാ വിശേഷവിരുന്നുകളിലും അവര്‍ 
എന്‍െറ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിക്കും. 
അവര്‍ എന്‍െറ വിശിഷ്ട വിശ്രമദിനങ്ങളെ 

















839 


ആദരിക്കുകയും അവയെ വിശുദ്ധമായി 
സൂക്ഷിക്കുകയും ചെയ്യും. സ്വയം അശുദ്ധരാ 
കാന്‍ അവര്‍ മരിച്ചവനന്‍െറെയടുത്തേക്കു പോകി 
ല്ല. എന്നാല്‍ മരിച്ചയാള്‍ തങ്ങളുടെ അപ്പനോ 
അമ്മയോ മകനോ മകളോ സഹോദരനോ 
വിവാഹംകഴിക്കാത്ത സഹോദരിയോ ആണെ 
ങ്കില്‍ അവര്‍ക്ക്‌ അശുദ്ധരാകാം. 2ഇത്‌ പുരോ 
ഹിതനെ അശുദ്ധനാക്കും. അശുദ്ധനാക്കപ്പെടു 
തിനുശേഷം ആ പുരോഹിതന്‍ ഏഴു ദിവസം 
കാത്തിരിക്കണം. 2പിന്നെ അയാള്‍ക്ക്‌ വിശുദ്ധ 
സ്ഥലത്തേക്കു തിരികെ പോകാം. പക്ഷേ ശുശ്രൂ 
ഷനടത്താന്‍ നടുമുറ്റത്തേക്കു പോകുമ്പോള്‍ 


യെഹെസ്‌കേല്‍ 44:25-45:17 


യിസ്രായേല്‍കുടുംബത്തിനും വേണ്ടിയുള്ളതാ 
യിരിക്കുമിത്‌. 7വിശുദ്ധപ്രദേശത്തിന്‍െറ ഇരുവ 
ശത്തും നഗരത്തിന്‍െറ സ്ഥലത്തും ഭരണാധി 
പന കുറച്ച്‌ സ്ഥലമുണ്ടായിരിക്കും. വിശുദ്ധപ്ര 
ദേശത്തിനും നഗരത്തിന്‍്റേതായ സ്ഥലത്തിനും 
ഇടയിലായിരിക്കും ഇത്‌. ഒരു ഗോത്രത്തിന്‍റെ 
സ്ഥലത്തിനു തുല്യമായ വീതിയിലായിരിക്കും 
അത്‌. പടിഞ്ഞാറെ അതിര്‍ത്തി മൂതല്‍ കിഴക്കെ 
അതിര്‍ത്തിവരെ അതുണ്ടായിരിക്കും. &യിന്ധ്രാ 
യേലില്‍ ഭരണാധിപനന്‍െറ സ്വത്തായിരിക്കും 
അത്‌. അതിനാല്‍ ഭരണാധിപന്‍ എന്‍െറ ജനത 
യുടെ ജീവിതം കഠിനമാക്കേണ്ടിവരില്ല. പക്ഷേ 














അവന്‍ തനിക്കായി ഒരു പാപബലി അര്‍പ്പി 
ക്കണം.” എന്‍െറ യജമാനനായ യഹോവയാണ്‌ 
ഇക്കാര്യങ്ങള്‍ പറഞ്ഞത്‌. 
28“ലേവ്യരുടേതായിത്തീരുന്ന സ്ഥലത്തെ 
റ്റി: ഞാനാണ്‌ അവരുടെ അവകാശം. ലേവ്യര്‍ 
ക്ക്‌ യിസ്രായേലില്‍ നിങ്ങള്‍ ഒരു അവകാശവും 
നല്‍കേണ്ടതില്ല. യിസ്രായേലില്‍ അവരുടെ 
വീതം ഞാനാകുന്നു. ക്ധാന്യബലികളും പാപ 
ബലികളും അപരാധബലികളും അവര്‍ക്ക്‌ 
ഭക്ഷിക്കാന്‍ കിട്ടും. യിസ്രായേലുകാര്‍ യഹോവ 
യ്ക്കു നല്‍കുന്നതെല്ലാം അവരുടേതായിരിക്കും. 
30എല്പാത്തരം വിളവുകളുടെയും ആദ്യഭാഗവും 
പുരോഹിതര്‍ക്കുള്ളതായിരിക്കും. നിങ്ങളുടെ 
തരിമാവില്‍ ആദ്യഭാഗവും നിങ്ങള്‍ പുരോ 
ഹിതര്‍ക്കു നല്‍കും. ഇത്‌ നിങ്ങളുടെ വീടിന്‌ 
അനുഗ്രഹം കൊണ്ടുവരും. 31സ്വാഭാവികമായി 
മരിച്ചതോ കാട്ടുമൃഗങ്ങള്‍ പിച്ചിച്ചീന്തിയതോ 
ആയ യാതൊരു മൃഗത്തെയോ പക്ഷിയെയോ 
പുരോഹിതന്മാര്‍ തിന്നുകയില്ല. 








വിശുദ്ധ ഉപയോഗത്തിനുള്ള ദേശ 
ത്തിന്‍െറ വീതിക്കല്‍ 
“കൈവശമാക്കുന്നതിന്‌ നിങ്ങള്‍ ദേശം 
45 നറുക്കിട്ടു വീതം വയ്ക്കുമ്പോള്‍ വിശു 
ദ്ധാവശ്യങ്ങള്‍ക്കായി ഒരു ഭാഗം യഹോവ 
യ്ക്കുള്ള വഴിപാടായി നീക്കിവയ്ക്കണം. ദേശ 
ത്തിന്‌ ഇരുപത്തയ്യായിരം മുഴം നീളവും ഇരുപ 
തിനായിരം മുഴം വീതിയുമുണ്ടായിരിക്കണം. 
ഈ ദേശം മുഴുവനും വിശുദ്ധമായിരിക്കും. 
2അഞ്ഞൂറു മുഴം നീളമുള്ള വശങ്ങളോടു കൂടിയ 
ഒരു സമചതുരപ്രദേശം ആലയത്തിനുവേണ്ടി 
ഉണ്ടാകും. ആലയത്തിനു ചുറ്റിലും അന്‍പതു 
മുഴം വീതിയില്‍ ഒരു തുറന്ന സ്ഥലമുണ്ടായി 
രിക്കും. 3ദൈവാലയത്തിന്‌ ഇരുപത്തയ്യായിരം 
മുഴം നീളവും പതിനായിരം മുഴം വീതിയും 
നിങ്ങള്‍ അളക്കും. ഈ അതിവിശുദ്ധസ്ഥലത്താ 
യിരിക്കും ദൈവാലയം. 
യഹോവയെ ശുശ്രൂഷിക്കാന്‍ അവന്‍റെ 
സമീപത്തെത്തുന്ന പുരോഹിതര്‍ക്ക്‌, ആലയ 
ത്തിലെ ദാസന്മാര്‍ക്ക്‌ അവകാശപ്പെട്ടതാണ്‌ 
ദേശത്തിന്‍റെ ഈ വിശുദ്ധഭാഗം. പുരോഹിത 
ന്മാരുടെ വീടുകള്‍ക്കും ആലയത്തിനുമുള്ള 
സ്ഥലമായിരിക്കും ഇത്‌. ഇരുപത്തയ്യായിരം 
മുഴം നീളവും പതിനായിരം മുഴം വീതിയുമുള്ള 
മറ്റൊരു പ്രദേശം ആലയത്തില്‍ ശുശ്രൂഷനട 
ത്തുന്ന ലേവ്യര്‍ക്കുള്ളതായിരുന്നു. ലേവൃര്‍ക്ക്‌ 
താമസിക്കാനുള്ള നഗരങ്ങള്‍ക്കായും ഈ 
സ്ഥലം ഉപയോഗിക്കും. 
അയ്യായിരം മുഴം വീതിയും ഇരുപത്തയ്യാ 
യിരം മുഴം നീളവുമുള്ള ഒരു പ്രദേശം നിങ്ങള്‍ 
നഗരത്തിനു നല്‍കും. വിശുദ്ധപ്രദേശത്തിന്‍െറ 
അരികു ചേര്‍ന്നായിരിക്കും ഇത്‌. മുഴുവന്‍ 











അവര്‍ ആ സ്ഥലം യിസ്രായേലുകാരുടെ 
ഗോത്രങ്ങള്‍ക്കു നല്‍കും.” 

“എന്‍റ യജമാനനായ യഹോവ ഇപ്രകാരം 
പറഞ്ഞു, “യിസ്രായേല്‍ഭരണാധിപന്മാരേ, 
മതി! ക്രൂരന്മാരായിരിക്കുന്നതും ആളുകളില്‍ 
നിന്നും സാധനങ്ങളപഹരിക്കുന്നതും നിര്‍ത്തു 
ക! നീതിയോടെയിരിക്കുകയും നല്ല കാര്യങ്ങള്‍ 
പ്രവര്‍ത്തിക്കുകയും ചെയ്യുക! എന്‍െറ ജനത്തെ 
അവരുടെ ഭവനങ്ങളില്‍നിന്ന്‌ ഓടിക്കുന്നത്‌ 
അവസാനിപ്പിക്കുക” എന്‍െറ യജമാനനായ 
യഹോവ ഇപ്രകാരം പറഞ്ഞു. 

10“മനുഷ്യരെ വഞ്ചിക്കുന്നതു നിര്‍ത്തുക. കൃത്യ 
തയുള്ള അളവുകോലും ത്രാസ്സും ഉപയോഗി 
ക്കുക! 1ഏഫയ്ക്കും ബത്തിനും ഒരേ വലിപ്പമാ 
യിരിക്കണം. ഒരു ബത്തും ഏഫയും പത്തി 
ലൊന്ന്‌ ഹോമെരിനു തുല്യമായിരിക്കണം. 
ഹോമെരിനെ അടിസ്ഥാനമാക്കിയായിരിക്കും 
ആ അളവുകള്‍. 12ഒരു ശേക്കല്‍ ഇരുപതു ഗേരാ 
യ്ക്കു തുല്യമായിരിക്കണം. ഒരു മീനാ അറുപതു 
ശേക്കലിനു തുല്യമായിരിക്കണം. ഇരുപതു 
ശേക്കലും ഇരുപത്തഞ്ചു ശേക്കലും പതിനഞ്ചു 
ശേക്കലും കൂടുന്നതായിരിക്കണം ഇത്‌. 
13*നിങ്ങള്‍ നല്‍കേണ്ട വിശിഷ്ടവഴിപാട ഇതാ 
യിരിക്കണം: 

ഓരോ ഹോമെര്‍ ഗോതമ്പിന്‌ ആറിലൊന്ന്‌ 
ഏഫ ഗോതമ്പ്‌; ഓരോ ഹോമെര്‍ യവത്തിന്‌ 
ആറിലൊന്ന്‌ ഏഫ യവം; 

14ഓരോ കോര്‍ ഒലിവെണ്ണയ്ക്കു പത്തി 
ലൊന്നു ബത്ത്‌ ഒലീവെണ്ണ; പത്തു ബത്ത്‌ ഒരു 
ഹോമെര്‍. പത്തു ബത്ത്‌ ഒരു കോര്‍. എന്നത്‌ 
ഓര്‍മ്മിക്കുക. 

15യി(സ്രായേലിലെ നന്നായി ജലസേചനം 
ചെയ്ത ഓരോ പുല്‍മേട്ടില്‍നിന്നും ഓരോ ഇരു 
നൂറു ചെമ്മരിയാടുകള്‍ക്കും ഒരാട്‌. 

“ധാന്ൃബലികള്‍ക്കും ഹോമബലികള്‍ക്കും 
സമാധാനബലികള്‍ക്കും വേണ്ടിയുള്ളതാണ്‌ 
ആ വിശേഷവഴിപാടുകള്‍. ആളുകളെ ശുദ്ധീ 
കരിക്കാനാണ്‌ ഈ ബലികള്‍.” എനെറെ യജമാന 
നായ യഹോവയാണ്‌ ഇക്കാര്യങ്ങള്‍ പറഞ്ഞത്‌. 

16“ഇന രാജ്യത്തെ ഓരോരുത്തരും ഈ വഴി 
പാട്‌ യിസ്രായേലിന്‍റെ ഭരണാധിപനായി 
നല്‍കണം. 1എന്നാല്‍ ഹോമബലികള്‍, ധാന്യ- 
പാനീയബലികള്‍ എന്നിവകൊണ്ട്‌ വിശേഷ 
ഉത്സവദിവസങ്ങള്‍ ആഘോഷിക്കാന്‍ ആവശ്യ 
മുള്ളതെല്പാം ഭരണാധിപന്‍ അവര്‍ക്കു നല്‍ക 
ണം. വിരുന്നുദിനങ്ങള്‍, അമാവാസി, ശബ്ബത്ത്‌, 
പിന്നെ യിസ്ധായേല്‍കുടുംബത്തിനന്‍െറ സകല 
വിരുന്നുകള്‍ക്കും ആവശ്യമായ ഹോമബലിക 
ളും ധാന്യബലികളും പാനീയബലികളും ഭര 
ണാധിപന്‍൯ ലഭ്യമാക്കണം. യിസ്രായേല്‍കുടും 
ബത്തെ ശുദ്ധീകരിക്കാനുപയോഗിക്കുന്ന എല്ലാ 
പാപബലികളും ധാന്യബലികളും ഹോമബ 




















യെഹെസ്‌കേല്‍ 45:18-46:14 


ലികളും സമാധാനബലികളും ഭരണാധിപന്‍ 
നല്‍കണം.” 

154എന്‍്ററ യജമാനനായ യഹോവ ഇപ്രകാരം 
പറയുന്നു, “ഒന്നാം മാസത്തിലെ ഒന്നാം തീയതി 
യാതൊരു ന്യൂനതയുമില്ലാത്ത ഒരു കാളക്കു 
ട്ടിയെ നിങ്ങളെടുക്കണം. ആലയത്തിനെ ശുദ്ധീ 
കരിക്കാന്‍ ആ കാളയെ ഉപയോഗിക്കണം. 19ആ 
പാപബലിയുടെ രക്തം കുറച്ചെടുത്ത്‌ പുരോ 
ഹിതന്‍ ആലയത്തിനന്‍െറ കട്ടിളകളിലും യാഗ 
പീഠത്തിന്‍െറെ താങ്ങിന്‍െറ നാലുമൂലകളിലും 
നടുമുറ്റത്തിലേക്കുള്ള കവാടത്തിന്‍െറ കട്ടിളക 
ളിലും തളിക്കണം. 22അബദ്ധത്തിലോ അറിയാ 
തെയോ പാപം ചെയ്തവര്‍ക്കുവേണ്ടി അതേ 
കാര്യം ആ മാസത്തിന്‍റെ ഏഴാം ദിവസം 
നിങ്ങള്‍ അനുഷ്ഠിക്കണം. അങ്ങനെ നിങ്ങള്‍ 
ആലയം ശുദ്ധീകരിക്കും. 








പെസഹാവിരുന്നിലെ വഴിപാടുകള്‍ 

21“ഒന്നാം മാസത്തിന്‍റെ പതിനാലാം തീയതി 
നിങ്ങള്‍ പെസഹാ ആഘോഷിക്കണം. പുളിപ്പി 
ല്ലാത്ത അപ്പത്തിന്‍റെ തിരുനാള്‍ ഈ സമയ 
ത്താണാരംഭിക്കുന്നത്‌. ആ ഉത്സവം ഏഴുനാള്‍ 
നീണ്ടുനില്‍ക്കും. 2ആ സമയത്ത്‌ ഭരാണാധി 
പന്‍ തനിക്കും സകലയിസ്രായേലുകാര്‍ക്കു 
മായി ഒരു കാളയെ അര്‍പ്പിക്കും. പാപബലി 
ക്കുള്ളതായിരിക്കും കാള. 2ഏഴു തിരുനാളുക 
ളിലും ഭരണാധിപന്‍ യാതൊരു ന്യൂനതയുമി 
ല്ലാത്ത ഏഴു കാളകളെയും ഏഴ്‌ ആണാടുകളെ 
യും സമര്‍പ്പിക്കണം. അവ യഹോവയ്ക്കുള്ള 
ഹോമയാഗങ്ങളായിരിക്കും. ഏഴു ദിവസത്തെ 
ഉത്സവകാലം മുഴുവനും ഓരോ ദിവസവും ഭര 
ണാധിപന്‍ ഓരോ കാളയെ സമര്‍പ്പിക്കും. 
ഓരോ ദിവസവും അയാള്‍ ഓരോ ആണാടി 
നെ ഒരു പാപബലിയായി നല്‍കും. 24ഓരോ 
കാളയോടുമൊപ്പം ഭരണാധിപന്‍ ഓരോ ഏഫ 
യവം ധാന്യബലിയായും ഓരോ ആണാടിനോ 
ടുമൊപ്പം ഓരോ ഏഫ യവവും അര്‍പ്പിക്കണം. 
ഓരോ ഏഫ ധാന്യത്തോടുമൊപ്പം അയാള്‍ 
ഒരു ഹീന്‍ തൈലം നല്‍കണം. 2കൂടാരത്തിരു 
നാളിനും ഭരണാധിപന്‍ ഇതേകാര്യം ഏഴു 
ദിവസം ചെയ്യണം. ഏഴാം മാസത്തിന്‍റെ പതി 
നഞ്ചാം ദിവസമാണ്‌ ഈ ഉത്സവം ആരംഭിക്കു 
ന്നത്‌. ഈ വഴിപാടുകള്‍ പാപബലികളും 
ഹോമയാഗങ്ങളും ധാന്യ ബലികളും തൈല 
ബലികളുമായിരിക്കും.” 





ഭരണാധിപനും ഉത്സവങ്ങളും 


840 


“ശബ്ബത്തുദിവസം ഭരണാധിപന്‍ യഹോവ 
യ്ക്കു ഹോമയാഗങ്ങള്‍ അര്‍പ്പിക്കും. യാതൊരു 
ന്യൂനതയുമില്ലാത്ത ഏഴു കുൂഞ്ഞാടുകളെയും 
യാതൊരു കുറവുമില്ലാത്ത ഒരു ആണാടിനെയും 
അയാള്‍ കരുതണം. 5ആണാടിനോടൊപ്പും 
അയാള്‍ ഒരു ഏഫ ധാന്യബലി നല്‍കണം. 
കുഞ്ഞാടിനോടൊപ്പമുള്ള ധാന്യബലി അയാ 
ളുടെ കഴിവിനൊത്തായിരിക്കണം. പക്ഷേ 
ഓരോ ഏഫ ധാന്യത്തോടുമൊപ്പം അയാള്‍ 
ഒരു ഹീന്‍ ഒലീവെ നല്‍കണം. 

അമാവാസിദിവസം അവന്‍ യാതൊരു കുറ 
വുമില്പാത്ത ഒരു കാളക്കുട്ടിയെ സമര്‍പ്പിക്കണം. 
യാതൊരു കുറവുമില്ലാത്ത ആറു കുഞ്ഞാടുക 
ളെയും ഒരു ആണാടിനെയും അവന്‍ അര്‍പ്പി 
ക്കണം. "കാളയോടൊപ്പും ഒരു ഏഫ ധാന്യബലി 
യും ആണാടിനോടൊപ്പം ഒരു ഏഫ ധാന്യ 
ബലിയും ഭരണാധിപന്‍ നല്‍കണം. കുഞ്ഞാടു 
കളോടൊപ്പമുള്ള ധാന്യബലിക്ക്‌ ഭരണാധിപന്‍ 
ഇഷ്ടമുള്ളത്രയും നല്‍കാം. പക്ഷേ ഓരോ 
ഏഫാ ധാന്യത്തോടുമൊപ്പം അയാള്‍ ഓരോ 
ഹീന്‍ ഒലീവെണ്ണയും നല്‍കണം. 

“അകത്തേക്കു പോകുമ്പോള്‍ ഭരണാധിപന്‍ 
കിഴക്കേ കവാടത്തിന്‍െറെറ പൂമുഖത്തില്‍ പ്രവേ 
ശിക്കണം-അതേ വഴിയേ തന്നെ വേണം 
അയാള്‍ പുറത്തേക്കു പോകുവാനും. 

“തിരുനാളുകൾക്ക്‌ യഹോവയുടെ മുമ്പാകെ 
ജനം വരുമ്പോള്‍, ആരാധനയ്ക്കായി വടക്കേ 
കവാടത്തിലൂടെ കയറുന്നവ൯ തെക്കെ കവാട 
ത്തിലൂടെ ഇറങ്ങിപ്പോകും. തെക്കെ കവാട 
ത്തിലൂടെ പ്രവേശിക്കുന്നയാള്‍ വടക്കേ കവാട 
ത്തിലൂടെ പുറത്തേക്കുപോകും. പ്രവേശിച്ച 
വഴിയേ ആരും തിരിച്ചുപോകില്ല. ഓരോരു 
ത്തരും നേരെ മുന്നോട്ട ഇറങ്ങിപ്പോകണം. 10ഭര 
ണാധിപന്‍ അവിടെ ജനങ്ങള്‍ക്കിടയ്ക്കുണ്ടാ 
യിരിക്കണം. ജനങ്ങള്‍ അകത്തേക്കു പോകു 
മ്പോള്‍ ഭരണാധിപന്‍ അവരോടൊപ്പം 
പോകും. അവര്‍ പൂറത്തേക്കിറങ്ങുമ്പോള്‍ ഭര 
ണാധിപന്‍ പുറത്തേക്കിറങ്ങും. 

1“തിരൂനാളുകള്‍ക്കും മറ്റു വിശേഷസമ്മേളന 
ങ്ങള്‍ക്കും ഓരോ കാളക്കൂട്ടിയോടുമൊപ്പും ഒരു 
ഏഫ ധാന്യബലി അര്‍പ്പിക്കണം. ഓരോ 
ആണാടിനോടൊപച്പവും ഒരു ഏഫ ധാന്യബലി 
അര്‍പ്പിക്കണം. കുഞ്ഞാടുകളെ ബലി നല്‍കു 
മ്പോഴത്തെ ധാന്യബലി ഭരണാധിപന്‍ ഇഷ്ട 
ത്തിനൊത്തൂ നല്‍കാം. എന്നാല്‍ ഓരോ ഏഫ 
ധാന്യത്തോടുമൊപ്പം ഒരു ഹീന്‍ ഒലീവെണ്ണ 
അയാള്‍ നല്‍കണം. 

12“ഭരണാധിപന്‍ യഹോവയ്ക്ക്‌ ഒരു സ്വേ 




















40 എനന്‍െറെ യജമാനനായ യഹോവ ഇപ്ര 
കാരം പറയുന്നു, “ആറു പ്രവൃത്തിദിവസ 
ങ്ങളിലും നടുമുറ്റത്തിന്‍െറ കിഴക്കെ കവാടം 
അടച്ചിടും. എന്നാല്‍ ശബ്ബത്തുദിവസവും അമാ 
വാസിനാളിലും അതു തുറക്കും. ഭരണാധിപന്‍ 
ആ കവാടത്തിനന്‍െറ പൂമുഖത്തേക്കു ചെന്ന്‌ 
കവാടത്തിന്‍റെ തൂണിനടുത്തു നില്‍ക്കണം. 
അപ്പോള്‍ പുരോഹിതന്മാര്‍ ഭരണാധിപന്‍റെറ 
ഹോമയാഗങ്ങളും സമാധാനബലികളും അര്‍ 
പ്പിക്കും. കവാടത്തിന്‍െറ ഉമ്മറപ്പടിയില്‍വച്ച്‌ 
ഭരണാധിപന്‍ ആരാധന നടത്തും. അനന്തരം 
അയാള്‍ പുറത്തേക്കു പോകും. എന്നാല്‍ വൈ 
കുന്നേരംവരെ കവാടം അടയ്ക്കരുത്‌. “ശബ്ബത്തു 
ദിവസവും അമാവാസിനാളിലും സാധാരണ 
ജനങ്ങളും ആ കവാടത്തിങ്കല്‍ യഹോവയെ 
ആരാധിക്കും. 








പ്ഛാര്‍പ്പണം ചെയുമ്പോള്‍- അതൊരു ഹോമ 
യാഗമോ സമാധാനബലിയോ സ്വേച്ഛാര്‍പ്പ 
ണമോ ആയിരിക്കാം-കിഴക്കെ കവാടം അയാള്‍ 
ക്കായി തുറന്നിരിക്കും. അപ്പോള്‍ അയാള്‍ 
തന്‍െറ ഹോമയാഗവും സമാധാനബലിയും 
ശബ്ബത്തുദിവസം ചെയ്യുമ്പോലെ അര്‍പ്പിക്കും. 
അയാള്‍ പോയിക്കഴിയുമ്പോള്‍ കവാടവും അട 
യ്ക്കപ്പെടും. 





നിത്യവഴിപാട്‌ 
13“നിത്യവും നീ യാതൊരു ന്യൂനതയുമി 
ല്ലാത്ത ഒരുവയസ്റസായ ഒരു കുഞ്ഞാടിനെ ലഭ്യ 
മാക്കും. യഹോവയ്ക്കു ഹോമയാഗത്തിനുള്ള 
തായിരിക്കും അത്‌. എന്നും കാലത്തെ ഇത്‌ ലഭ്യ 
മാക്കും. 4കുഞ്ഞാടിനോടൊപ്പം എന്നും പ്രഭാത 
ത്തില്‍ ഒരു ധാന്യബലിയും നീ അര്‍പ്പിക്കും. 





841 


ആറിലൊന്ന്‌ ഏഫ ധാന്യപ്പൊടിയും മൂന്നി 
ലൊന്നു ഹീന്‍ എണ്ണയും കുഴമാവുണ്ടാക്കാന്‍ 
നീ നല്‍കും. ഇതായിരിക്കും യഹോവയ്ക്കുള്ള 
നിത്യ ബലി. 4അങ്ങനെ കുഞ്ഞാടിനെയും 
ധാന്യവും ഒലീവെണ്ണയും ഹോമബലിക്കായി 
എന്നും രാവിലെ എന്നെന്നും അവര്‍ നല്‍കും.” 


ഭരാണാധിപന്‍െറ ദായക്രമം 

16എന്‍െറ യജമാനനായ യഹോവ ഇപ്രകാരം 
പറയുന്നു, “ഭരണാധിപന്‍ തന്‍െറ ദേശത്തി 
ന്‍െറ ഒരുഭാഗം തന്‍െറ പുത്രന്മാരില്‍ ആര്‍ക്കെ 
ങ്കിലും നല്‍കിയാല്‍ അത്‌ അയാളുടെ പൂത്രന്മാ 
രൂടേതായിരിക്കും. അത്‌ അവരുടെ സ്വത്താകു 
ന്നു. 17എന്നാല്‍ ഭരണാധിപന്‍ തന്‍െറ ദേശ 
ത്തിന്‍റെ ഒരു ഭാഗം തന്‍െറ അടിമകളിലൊ 
രാള്‍ക്കു നല്‍കിയാല്‍ ആ സമ്മാനം സ്വാതന്ത്ര്യ 
വര്‍ഷംവരെ മാത്രം അടിമയുടേതായിരിക്കും. 
പിന്നെ ആ സമ്മാനം ഭരണാധിപനിലേക്കു 
തിരികെപോകും. ഭരണാധിപനന്‍െറ ദേശത്തി 
ന്‍െറ വീതം അയാളുടെ പുത്രന്മാര്‍ക്കു മാത്രമേ 
സ്വന്തമാവുകയുള്ളൂ. 18ഭരാണാധിപ൯ ജനങ്ങ 
ളില്‍നിന്ന്‌ അവരുടെ സ്ഥലം കൈയടക്കുക 
യോ സ്വന്തം സ്ഥലത്തുനിന്നും അവരെ ഓടിച്ചു 
വിടുകയോ ചെയ്യില്ല. അയാള്‍ തന്‍െറ സ്വന്തം 
ദേശത്തില്‍നിന്നും കുറെ തന്‍െറ പുത്രന്മാര്‍ക്കു 
നല്‍കണം. അങ്ങനെ എന്‍െറ ജനതയ്ക്കു തങ്ങ 
ളുടെ ദേശം നഷ്ടപ്പെടുകയുമില്ല.” 











വിശിഷ്ട അടുക്കളകള്‍ 

19ആ മനുഷ്യന്‍ എന്നെ കവാടത്തിന്‍റെ വശ 
ത്തുള്ള പ്രവേശനദ്വാരത്തിലൂടെ കൊണ്ടു 
പോയി. അയാള്‍ എന്നെ വടക്കോടുഭിമുഖമാ 
യുള്ള, പുരോഹിതന്മാരുടെ വിശുദ്ധമുറികളി 
ലേക്കു നയിച്ചു. അവിടെ ഞാന്‍ പാതയുടെ 
പടിഞ്ഞാറെ അറ്റത്ത്‌ ഒരു സ്ഥലം കണ്ടു. 
20അയാള്‍ എന്നോടു പറഞ്ഞു, “പുരോഹിത 
ന്മാര്‍ അപരാധ ബലിയും പാപബലിയും തിള 
പ്പിക്കുന്ന സ്ഥലമാണിത്‌. എന്തുകൊണ്ടെന്നാല്‍ 











യെഹെസ്‌കേല്‍ 46:15-47:14 


പോയി. ആലയത്തിനന്‍െറ കിഴക്കെ കവാടത്തി 
ലൂടെ ജലം പ്രവഹിക്കുന്നതു ഞാന്‍ കണ്ടു. 
കിഴക്കുഭാഗത്തായിരുന്നു ആലയത്തിനന്‍െറ മുന്‍ 
വശം. ആലയത്തിനന്‍െറ തെക്കുവശത്തുനിന്നു 
വെള്ളം പുറപ്പെടുകയും യാഗപീഠത്തില്‍നിന്ന്‌ 
തെക്കോട്ടൊഴുകുകയും ചെയ്തു. 2ആ മനുഷ്യന്‍ 
എന്നെ വടക്കെ കവാടത്തിലൂടെയും പിന്നെ 
പുറത്തു കൂടെ കിഴക്കുവശത്തുള്ള പുറത്തെ 
കവാടത്തിലേക്കും നയിച്ചു. കവാടത്തിന്‍റെ 
തെക്കുവശത്തു കൂടിയായിരുന്നു വെള്ളം ഒഴുകി 
യിരുന്നത്‌. 

3കൈയില്‍ ഒരു അളവുനാടയുമായി അയാള്‍ 
കിഴക്കോട്ടുനടന്നു. അയാള്‍ ആയിരംമുഴം 
അളന്നു. പിന്നെ, അവിടത്തെ വെള്ളത്തിലൂടെ 
നടക്കാന്‍ അയാള്‍ എന്നോടു പറഞ്ഞു. വെള്ളം 
കണങ്കാല്‍ വരെയേ ഉണ്ടായിരുന്നുള്ളൂ. “അയാള്‍ 
മറ്റൊരു ആയിരം മൂഴങ്ങള്‍ കൂടി അളന്നു. അന 
ന്തരം ആ സ്ഥലത്തുള്ള വെള്ളത്തിലൂടെ നട 
ഓന്‍ അയാള്‍ എന്നോടു പറഞ്ഞു. അവിടെ 
വെള്ളം എന്‍െറ മുട്ടുകള്‍വരെ ഉയര്‍ന്നു. പിന്നെ 
അയാള്‍ മറ്റൊരു ആയിരം മുഴം കൂടി അളക്കുക 
യും എന്നോട്‌ അവിടത്തെ വെള്ളത്തിലൂടെ 
നടക്കാന്‍ ആവശ്യപ്പെടുകയും ചെയ്തു. 
അവിടെ അരയറ്റം വെള്ളമുണ്ടായിരുന്നു. 
അയാള്‍ മറ്റൊരു ആയിരം മുഴം അളന്നു. പക്ഷേ 
അവിടെ മുറിച്ചു കടക്കാവുന്നതിലുമധികം 
വെള്ളമുണ്ടായിരുന്നു. അതൊരു നദിയായിത്തീ 
ര്‍ന്നു. അതു നീന്തിക്കടക്കാനാകുന്നതിലൂം ആഴ 
മുള്ളതായിരുന്നു. അപ്പോള്‍ അയാള്‍ എന്നോടു 
പറഞ്ഞു, “മനുഷ്യ പുത്രാ, നീ കണ്ട കാര്യങ്ങ 
ളൊക്കെ വളരെ ശ്രദ്ധിച്ചോ?” 

അനന്തരം അയാള്‍ എന്നെ നദീതീരത്തു കൂടി 
തിരികെ നയിച്ചു. 7നദീതീരത്തുകൂടെ തിരികെ 
പോകവേ, നദിയുടെ ഇരുകരകളിലും ഞാന്‍ 
നിരവധി മരങ്ങള്‍ കണ്ടു. “അയാള്‍ എന്നോടു 
പറഞ്ഞു, “ഈ വെള്ളം കിഴക്ക്‌ അറാബാ 
താഴ്വരയിലേക്കാണ്‌ ഒഴുകുന്നത്‌. പോവുകടലി 
ലേക്കൊഴുകുന്ന ഈ വെള്ളം പുതിയതും ശുദ്ധ 




















അങ്ങനെ ചെയ്താല്‍ ഈ വഴിപാടുകള്‍ അവ 
ര്‍ക്കു പുറമുറ്റത്തേക്കു കൊണ്ടുവരേണ്ടിവരില്ല. 
അതിനാല്‍ സാധാരണ മനുഷ്യരുള്ള ആ സ്ഥല 
ത്തേക്കു പുരോഹിതന്മാര്‍ ആ വിശുദ്ധവ 
സ്തുക്കള്‍ കൊണ്ടുവരില്ല.” 

21അനന്തരം ആ മനുഷ്യന്‍ എന്നെ പുറമുറ്റ 
ത്തേക്കു നയിച്ചു. മുറ്റത്തിന്റെ നാലുമൂലകളി 
ലേക്ക്‌ അയാള്‍ എന്നെ നയിച്ചു. വലിയ മുറ്റ 
ത്തിന്‍റെ ഓരോ മൂലയിലും ചെറിയമുറ്റങ്ങള്‍ 
ഞാന്‍ കണ്ടു. 22മുറ്റത്തിന്‍െറെ ഓരോ മൂലകളിലും 








വുമാകുന്നു. ഈ ജലത്തില്‍ ധാരാളം മത്സ്യങ്ങ 
ളുണ്ട്‌. ഈ നദി പോകുന്നിടത്തെല്ലാം എല്ലാ 
ത്തരം മൃഗങ്ങളും ജീവിക്കും. 4ഏന്‍-ഗേതിമുതല്‍ 
ഏന്‍-എഗ്യീംവരെ നദീതീരത്തൊക്കെ മീന്‍പി 
ടുത്തക്കാര്‍ നില്‍ക്കുന്നതു നിനക്കു കാണാം. 
അവര്‍ മീന്‍വലകളെറിഞ്ഞ്‌ പലതരം മത്സ്യ 
ങ്ങളെ പിടിക്കുന്നതു നിനക്കു കാണാം. മദ്ധ്യ 
ധരണ്യാഴിയിലുള്ളത്ര മത്സ്യം ചാവുകടലിലു 
ണ്ടായിരിക്കും. പക്ഷേ ചെറുകണ്ടങ്ങളും ചതു 
പ്പുനിലങ്ങളും ശുദ്ധമാവുകയില്പ. അവ ഉപ്പിനു 











ചെറിയ, അടച്ചുകെട്ടിയ ഒരു പ്രദേശമുണ്ട്‌. 
ഓരോ കൊച്ചു മുറ്റത്തിനും നാല്പതു മുഴം 
നീളവും മുപ്പതു മുഴം വീതിയുമുണ്ടായിരുന്നു. 
നാലു പ്രദേശങ്ങള്‍ക്കും തുല്യ അളവായിരുന്നു. 
23നാലൂ കൊച്ചു മുറ്റങ്ങളിലോരോന്നിനു ചുറ്റി 
ലും ഓരോ ഇഷ്ടികമതിലുകളുണ്ടായിരുന്നു. 
പാചകം ചെയ്യുന്നതിന്‌ ഇഷ്ടിക ഭിത്തികളി 
ലേക്കു കെട്ടിയ സ്ഥലങ്ങളുണ്ടായിരുന്നു. 
24അയാള്‍ എന്നോടു പറഞ്ഞു, “ഇവയാണ്‌ 
ദൈവാലയത്തില്‍ ശുശ്രൂഷ നടത്തുന്നവര്‍ ജന 
ങ്ങളുടെ ബലികള്‍ പാകം ചെയ്യുന്ന അടുക്ക 
ഒകള്‍.” 














ദൈവാലയത്തില്‍ നിന്നൊഴു കുന്ന വെള്ളം 


4 ആ മനുഷ്യന്‍ എന്നെ ആലയത്തിന്‍െറ 
കവാടത്തിങ്കലേക്കു തിരികെ കൊണ്ടു 


നീക്കിവച്ചിരിക്കും. 12നദിയുടെ ഇരുകരകളിലും 
എല്ലാത്തരം ഫലവൃക്ഷങ്ങളും വളരും. അവ 
യുടെ ഇല ഒരിക്കലും ഉണങ്ങിവീഴുകയില്ല. 
ആ മരങ്ങളില്‍ ഒരിക്കലും പഴങ്ങളുണ്ടാകാതി 
രിക്കില്ല. മരങ്ങള്‍ എല്ലാമാസവും പഴങ്ങളു 
ണ്ടാക്കും. എന്തുകൊണ്ടെന്നാല്‍, ഈ മരങ്ങള്‍ 
ക്കുള്ള ജലം ആലയത്തില്‍നിന്നും വരുന്നു. മര 
ങ്ങളുടെ പഴങ്ങള്‍ ആഹാരത്തിനും ഇലകള്‍ 
അസുഖം മാറാനും ഉതകും.” 


ഗോത്രങ്ങള്‍ക്കായുള്ള ദേശവിഭജനം 
3എന്‍െറെ യജമാനനായ യഹോവ ഇപ്ര 
കാരം പറയുന്നു, “യിസ്രായേലിലെ പന്ത്രണ്ടു 
ഗോത്രങ്ങള്‍ക്കിടയില്‍ ദേശം വിഭജിക്കുന്നതി 
നുള്ള അതിരുകള്‍ ഇവയാണ്‌. യോസേഫിനു 
രണ്ടു ഭാഗങ്ങള്‍ കിട്ടും. 4നിങ്ങള്‍ ദേശം തുല്യ 


യെഹെസ്‌കേല്‍ 47:15-48:19 


മായി വീതം വയ്ക്കും. ഈ സ്ഥലം നിങ്ങളുടെ 
പൂര്‍വ്വികര്‍ക്കു വാഗ്ദാനം ചെയ്തതാണ്‌. അതി 
നാല്‍ ഈ ദേശം ഞാന്‍ നിങ്ങള്‍ക്കു തരുന്നു. 

15“ഇതാ, ദേശത്തിന്‍റെ അതിരുകള്‍: വട 
ക്കുവശത്ത്‌ ഇത്‌ മദ്ധ്യധധരണ്യാഴിമുതല്‍ 
ഹെത്രോണ്‍ വഴി ഹമാത്തിലേക്കു തിരിയുന്നി 
ടംവരെയും അവിടെനിന്ന്‌ സെദാദ്‌, 1ദമസ്ക 
സിനും ഹമാത്തിനും ഇടയിലെ അതിര്‍ത്തിയി 
ലുള്ളത്‌ ബേരോത്ത്‌ സിബ്രയിം ഹൌറാന്‍െറ 
അതിര്‍ത്തിയിലുള്ള ഹാസേര്‍ ഹത്തികോന്‍ 
വരെയും. 17അങ്ങനെ കടല്‍മൂതല്‍ ദമസ്ക 
സിനന്‍െറ വടക്കെ അതിര്‍ത്തിയിലുള്ള ഹാസേര്‍ 
ഏനാ൯ വരെയും ഹമാത്തിലേക്കും അതിര്‍ത്തി 
പോകുന്നു. ഇതായിരിക്കും വടക്കു വശം. 

18“കിഴക്കുവശത്ത്‌ ഹൌറാനും ദമസ്കസിനും 
മുതല്‍ ഗിലെയാദിനും യിസ്രായേല്‍ദേശത്തി 
നും ഇടയിലുള്ള നദീതീരത്തുകൂടി അതു നീണ്ടു 
കിടക്കുന്നു. കിഴക്കെസമുദ്രംവരെ അതുണ്ടായി 
രിക്കും. അത്‌ അളക്കുക. ഇതായിരിക്കും കിഴക്കെ 
അതിര്‍ത്തി. 

19“തെക്കുവശത്ത്‌, അതിര്‍ത്തി താമാര്‍ മുതല്‍ 
മെരീബാ-കാദേശിലുള്ള ജലാശയം വരെയാ 
യിരിക്കും. പിന്നെ അത്‌ ഈജിപ്ത്അരുവി വഴി 
മദ്ധ്യധരണ്യാഴിവരെ പോകും. ഇതായിരി ക്കും 
തെക്കെ അതിര്‍ത്തി. 

20“പടിഞ്ഞാറുഭാഗത്ത്‌ ലൈബോഹമാത്തിനു 
മുമ്പില്‍ ഉള്ള പ്രദേശം വരെ മദ്ധ്യധരണ്യാഴി 
യായിരിക്കും അതിര്‍ത്തി. ഇതായിരിക്കും നിങ്ങ 
ളുടെ പടിഞ്ഞാറേ അതിര്‍ത്തി. 

21“അങ്ങനെ നിങ്ങള്‍ ഈ ദേശം നിങ്ങള്‍ക്കിട 
യില്‍ യിസ്രായേല്‍ഗോത്രങ്ങള്‍ക്കു വീതിക്കും. 
മാനിങ്ങള്‍ അതിനെ നിങ്ങള്‍ക്കും നിങ്ങള്‍ക്കി 
ടയില്‍ വസിക്കുന്നവരും നിങ്ങള്‍ക്കിടയില്‍ 
കുട്ടികളുള്ളവരുമായ വിദേശികള്‍ക്കും സ്വത്താ 
യി വീതിക്കും. ആ വിദേശികള്‍ യിസ്രായേല്‍ 
മക്കളെപ്പോലെ വസിക്കുന്നവരായിരിക്കും. 
നിങ്ങള്‍ അവര്‍ക്കായി യിസ്രായേല്‍ഗോത്ര 
ങ്ങള്‍ക്കിടയില്‍ കുറച്ചുസ്ഥലം വീതം വയ്ക്കും. 
2അവന്‍ വസിക്കുന്ന ഗോത്രത്തിന്‍റെ സ്ഥല 
ത്തുതന്നെ വിദേശിക്ക്‌ കുറച്ചു സ്ഥലം നല്‍ക 
ണം.” എന്‍െറ യജമാനനായ യഹോവയാണ്‌ 
ഇക്കാര്യങ്ങള്‍ പറഞ്ഞത്‌. 























യിസ്രായേല്‍ഗോത്രങ്ങള്‍ക്കുള്ള ദേശം 

17“വടക്കെ അതിര്‍ത്തി മദ്ധ്യധരണ്യാഴി 
48 മുതല്‍ കിഴക്കോട്ട്‌ ഹെത്രോണിലൂടെ 
ഹമാത്ത്‌ ചുരത്തിലേക്കും പിന്നെ ഹസര്‍വരെ 
യും പോകുന്നു. ദമദ്കസിനും ഹമാത്തിനും ഇട 
യിലാണ്‌ ഈ അതിര്‍ത്തി. ഈ ഗോത്രത്തിനുള്ള 
ദേശം കിഴക്കുനിന്നും പടിഞ്ഞാറ്‌ ഈ അതിരു 
കള്‍വരെയായിരിക്കും. വടക്കുനിന്നും തെക്കോട്ട്‌ 
ഈ പ്രദേശത്തുള്ള ഗോത്രങ്ങള്‍ ഇവയാണ്‌: 
ദാന്‍, ആശേര്‍, നഫ്താലി, മനശ്ശെ, എഫ്രയീം, 
രൂബേന്‍, യെഹൂദാ. 





ദേശത്തിന്‍െറ പ്രത്യേകഭാഗം 

“ദേശത്തിന്‍റെ അടുത്ത പ്രദേശം ഒരു 
പ്രത്യേകാവശ്ൃത്തിനൂള്ളതാണ്‌. യെഹൂദയുടെ 
ദേശത്തിനു തെക്കാകുന്നു ഈ ദേശം. ഈ ദേശം 
വടക്കുനിന്നും തെക്കോട്ട്‌ ഇരുപത്തയ്യായിരം മുഴ 
മുണ്ട്‌. കിഴക്കുനിന്നും പടിഞ്ഞാറോട്ട മറ്റു ഗോത്ര 
ങ്ങളുടെയത്ര വിസ്ഭൃതിയുള്ളതാണിത്‌. ഈ 
ഭാഗത്തായിരിക്കും ആലയം. ഈ ദേശം നിങ്ങള്‍ 
യഹോവയ്ക്കു സമര്‍പ്പിക്കും. അതിന്‌ ഇരുപത്ത 


842 


യ്യായിരം മുഴം നീളവും പതിനായിരം മുഴം 
വീതിയുമുണ്ട്‌. 1ദേശത്തിന്‍്െറ ഈ പ്രത്യേക 
വിഭാഗം പുരോഹിന്മാര്‍ക്കും ലേവൃര്‍ക്കുമിട 
യില്‍ വീതിക്കപ്പെടും. 

“പുരോഹിതന്മാര്‍ക്ക്‌ ഈ പ്രദേശത്തില്‍ ഒരു 
ഭാഗം ലഭിക്കും. ആ ദേശത്തിനു വടക്കു വശത്ത്‌ 
ഇരുപത്തയ്യായിരം മുഴം നീളവും പടിഞ്ഞാറ്‌ 
പതിനായിരം മുഴം വീതിയും കിഴക്ക്‌ പതിനാ 
യിരം മുഴം വീതിയും തെക്കു വശത്ത്‌ ഇരുപത്ത 
യ്വായിരം മുഴം നീളവുമുണ്ടായിരിക്കും. ഈ ദേശ 
ത്തിന്‍റെ നടുക്കായിരിക്കും യഹോവയുടെ 
ആലയം. 1സാദോക്കിനന്‍െറെ പി൯ഗാമികള്‍ക്കു 
ള്ളതാണ്‌ ഈ ദേശം. എന്‍െറ വിശുദ്ധപുരോ 
ഹിതരായി തെരഞ്ഞെടുക്കപ്പെട്ടവരാണിവര്‍. 
എന്തെന്നാല്‍ മറ്റ്‌ യിസ്രായേലുകാര്‍ എന്നെ 
വിട്ടു പോയപ്പോഴും ഇവര്‍ എന്നെ തുടര്‍ന്നു 
ശുശ്രൂഷിച്ചു. മറ്റു ലേവിഗോത്രക്കാരെപ്പോലെ 
സാദോക്കിന്‍െറകുടുംബം എന്നെ വിട്ടുപോ 
യില്ല. 2ദേശത്തിനന്‍െറ ഈ വിശുദ്ധഭാഗത്തില്‍ 
നിന്നുള്ള വിശിഷ്ടവീതം ഈ പുരോഹിതന്മാര്‍ 
ക്കുള്ളതാണ്‌. ലേവ്യരുടെ ദേശത്തിനു തൊട്ടുള്ള 
തായിരിക്കും ഇത്‌. 

13“പുരോഹിതന്മാരുടെ സ്ഥലത്തിനു തൊട്ട 
ടുത്തായി ലേവൃര്‍ക്കുള്ളതായിരിക്കും. ഇതിന്‌ 
ഇരുപത്തയ്യായിരം അടി നീളവും പതിനായിരം 
അടി വീതിയുമുണ്ടാകും. അവര്‍ക്ക്‌ ഈ ദേശ 
ത്തിന്‍റെറ മുഴുവന്‍ നീളവും വീതിയും ലഭി 
ക്കും- ഇരുപത്തയ്യായിരം മുഴം നീളവും പതിനാ 
യിരം മുഴം വീതിയും ഈ ദേശത്തിലല്ലം 
പോലും ലേവ്യര്‍ വില്‍ക്കുകയും കച്ചവടം 
ചെയ്യുകയുമില്ല. ഈ ദേശത്തിലൊന്നുപോലും 
വില്‍ക്കാന്‍ അവര്‍ക്കാവുകയില്ല. രാജ്യത്തിന്‍െറ 
ഈ ഭാഗം അവര്‍ മുറിക്കരുത്‌! എന്തുകൊണ്ടെ 
ന്നാല്‍ ഈ ദേശം യഹോവയുടെതാകുന്നു ഇതു 
വളരെ വിശിഷ്ടമാണ്‌. ഇതാണ്‌ ദേശത്തിന്‍െറ 
ഏറ്റവും നല്ല ഭാഗം. 























നഗര സ്വത്തിന്‍െറ വീതങ്ങള്‍ 

15“പുരോഹിതര്‍ക്കും ലേവ്യര്‍ക്കും നല്‍കിയ 
സ്ഥലത്തില്‍ അയ്യായിരം മുഴം വീതിയും ഇരു 
പത്തയ്യായിരം മുഴം നീളവുമുള്ള കുറെ സ്ഥലം 
ശേഷിക്കും. ഈ സ്ഥലം നഗരത്തിനും മൃഗങ്ങ 
ള്‍ക്കു പുല്‍മേടിനും കെട്ടിടങ്ങള്‍ പണിയാനും 
ഉപയോഗിക്കാം. സാധാരണക്കാര്‍ക്ക്‌ ഈ ദേശം 
ഉപയോഗിക്കാം. ഇതിന്‍െറ നടുവിലായിരിക്കും 
നഗരം. 16നഗരത്തിന്‍െറെ അളവ്‌ ഇവയായിരി 
ക്കും. വടക്കുവശം നാലായിരത്തഞ്ഞുറ്‌ മുഴം. 
തെക്കുവശം നാലായിരത്തഞ്ഞുറ്‌ മുഴം. കിഴക്കു 
വശം നാലായിരത്തഞ്ഞുറ്‌ മുഴം. പടിഞ്ഞാറു 
വശം നാലായിരത്തഞ്ഞുറ്‌ മുഴം. 17നഗരത്തിനു 
പൂല്‍മേടുകളുണ്ടായിരിക്കും. ഈ പുല്‍മേടുക 
ള്‍ക്കു വടക്ക്‌ ഇരൂന്നൂറ്റമ്പതു മുഴവും തെക്ക്‌ ഇരു 
ന്നൂറ്റമ്പതു മുഴവുമായിരിക്കും. കിഴക്ക്‌ ഇരുന്നൂറ്റ 
മ്പതു മുഴവും പടിഞ്ഞാറ്‌ ഇരുന്നൂറ്റമ്പത്‌ മുഴ 
വുമായിരിക്കും. 18വിശുദ്ധപ്രദേശത്ത്‌ അവശേ 
ഷിക്കുന്നത്‌ കിഴക്കു പതിനായിരം മുഴവും പടി 
ഞ്ഞാറ്‌ പതിനായിരം മുഴവുമായിരിക്കും. വിശു 
ദ്ധപ്രദേശത്തോടു ചേര്‍ന്നായിരിക്കും ഈ 
സ്ഥലം. നഗരത്തില്‍ പണി ചെയ്യുന്നവര്‍ക്കുള്ള 
ആഹാരം ഈ സ്ഥലം ഉണ്ടാക്കും. 19നഗരത്തിലെ 
പണിക്കാര്‍ ഈ ദേശത്ത്‌ പണിയെടുക്കും. 
സകല യിസ്രായേല്‍കുടുംബത്തില്‍ നിന്നുള്ളവ 
രുമായിരിക്കും പണിക്കാര്‍. 














843 


20“ഈ വിശിഷ്ടപ്രദേശം സമചതുരമായിരി 
ക്കും. അതിന്‌ ഇരുപത്തായ്യായിരം മുഴം നീളവും 
ഇരുപത്തായ്യായിരം മുഴം വീതിയുമുണ്ടായിരി 
ക്കും. ഈ പ്രദേശം വിശിഷ്ടകാര്യത്തിനായി 
നിങ്ങള്‍ നീക്കി വയ്ക്കണം. ഇത്‌ സമചതുരമാ 
യിരിക്കും. ഒരു ഭാഗം പുരോഹിതന്മാര്‍ക്കുള്ള 
താണ്‌. ഒരു ഭാഗം ലേവൃര്‍ക്കും ഒരു ഭാഗം നഗര 
ത്തിനും. 

21-225ആ വിശുദ്ധദേശത്തിന്‍െറ ഒരു ഭാഗം 
നഗരത്തിന്‍െറ ഭരണാധിപനുള്ളതായിരിക്കും. 
ഈ വിശിഷ്ടപ്രദേശം സമചതുരമായിരിക്കും. 
ഇതിന്‌ ഇരുപത്തായ്യായിരം മുഴം നീളവും ഇരു 
പത്തായ്യായിരം മുഴം വീതിയും ഉണ്ടായിരിക്കും. 
ഈ വിശിഷ്ടദേശത്തിന്‍െറ ഒരു ഭാഗം പുരോ 
ഹിതന്മാര്‍ക്കും ഒരു ഭാഗം ലേവൃര്‍ക്കും ഒരുഭാഗം 
ആലയത്തിനുമുള്ളതാകുന്നു. ഈ ദേശത്തിന്‍റെ 
മദ്ധ്യത്തിലാകുന്നു ആലയം. ബാക്കി രാജ്യത്തി 
നെറ ഭരണാധിപനുള്ളതാകുന്നു. ബെന്യാമീ 
ന്‍െറ ദേശത്തിനും യെഹൂദയുടെ ദേശത്തിനും 
ഇടയ്ക്കാണ്‌ ഭരണാധിപന്‍ സ്ഥലം കിട്ടുക. 

23-27“ഈ വിശിഷ്ടമേഖലയുടെ തെക്ക്‌, 
ബാക്കി ഗോത്രങ്ങള്‍ക്കുള്ള സ്ഥലമുണ്ടായിരി 
ക്കും. ഓരോ ഗോത്രത്തിനും കിഴക്കേ അതിര്‍ത്തി 
മൂതല്‍ മദ്ധ്യധരണ്യാഴിവരെയുള്ള ഭൂവിഭാഗം 
കിട്ടും. വടക്കുമുതല്‍ തെക്കു വരെയുള്ള ഗോത്ര 
ങ്ങള്‍ ഇവയാകുന്നു: ബെന്യാമീന്‍, ശിമെ 
യോന്‍, യിസ്സാഖാര്‍, സെബൂലൂന്‍, ഗാദ്‌. 

28*ഗാദിന്‍ററ ദേശത്തിന്‍െറ തെക്കെ അതിര്‍ 
ത്തി താമാര്‍മുതല്‍ മെരീബാ-കാദേശ്ലാശയം 
വരെ നീളുകയും അവിടെനിന്നും ഈജിപ്ത്‌ 
അരുവിവഴി മദ്ധ്യധരണ്യാഴിവരെ പോവുക 





യെഹെസ്‌കേല്‍ 48:20-35 


യും ചെയ്യും. 29അതായിരിക്കും യിസ്രായേല്‍ 
ഗോത്രങ്ങള്‍ക്കിടയില്‍ നിങ്ങള്‍ വിഭജിക്കുന്ന 
ദേശം. ഓരോ ഗോത്രത്തിനും കിട്ടുന്നത്‌ അതാ 
യിരിക്കും.” എന്‍െറ യജമാനനായ യഹോവയാ 
ണിതു പറഞ്ഞത്‌! 


നഗരകവാടങ്ങള്‍ 

30“നഗരത്തിന്‍െറ കവാടങ്ങള്‍ ഇവയാണ്‌. 
യിസ്രായേല്‍ഗോത്രങ്ങളുടെ പേരുകളാണിവ 
യ്ക്ക്‌. “നഗരത്തിന്‍െറ വടക്കുവശത്തിന്‌ നാലാ 
യിരത്തഞ്ഞൂറ്‌ മുഴം നീളമുണ്ടായിരിക്കും. 
31അവിടെ മൂന്നു കവാടങ്ങളുണ്ടായിരിക്കും: 
രൂബേന്‍െറെ കവാടം, യെഹൂദയുടെ കവാടം, 
ലേവിയുടെ കവാടം. 

32“നഗരത്തിന്‍െറ കിഴക്കുവശത്ത്‌ നാലായി 
രത്തഞ്ഞൂറു മുഴം നീളം. അവിടെ മൂന്നു കവാട 
ങ്ങളൂണ്ടായിരിക്കും യോസേഫിനന്‍െറ കവാടം, 
ബെന്യാമീന്‍െറ കവാടം, ദാന്‍െറ കവാടം. 

33“നഗരത്തിന്‍െറ തെക്കുവശത്തിന്‌ നാലാ 
യിരത്തഞ്ഞൂറ്‌ മുഴം നീളം. അവിടെ മൂന്നു കവാ 
ടങ്ങള്‍: ശിമെയോന്‍െറ കവാടം, യിസ്റ്റാഖാരി 
ന്‍െറ കവാടം, സെബൂലൂന്‍െറ കവാടം. 

34“നഗരത്തിന്‍െറെ പടിഞ്ഞാറുവശത്തിന്‌ 
നാലായിരത്തഞ്ഞുറു മുഴം നീളമുണ്ടായിരിക്കും. 
അവിടെ മൂന്നു കവാടങ്ങള്‍: ഗാദിന്‍െറ കവാടം, 
ആശേരിന്‍൯ന്‍െറെ കവാടം, നഫ്താലിയുടെ 
കവാടം. 

35*നഗരത്തിന്‍െറെ ആകെ ചുറ്റളവ്‌ പതിനെ 
ണ്ലായിരം മുഴമാകുന്നു. ഇപ്പോള്‍മുതല്‍ നഗര 
ത്തിന്‍റെ പേര്‍ “യഹോവ അവിടെയുണ്ട്‌” 
എന്നായിരിക്കും.” 


844 


ദാനിയേല്‍ 


ദാനിയേല്‍ ബാബിലോണിലേക്ക്‌ 
കൊണ്ടുപോകപ്പെടുന്നു 

നെബുഖദ്നേസര്‍ ബാബിലോണിലെ രാജാ 

വായിരുന്നു. നെബൂഖദ്നേസര്‍ യെരൂശലേ 
മിലേക്കു വന്നു. തന്‍െറ സൈന്യവുമായി യെരൂ 
ശലേമിനെ വളഞ്ഞു. യെഹോയാക്കീം യെഹൂദ 
യിലെ രാജാവായതിനന്‍െറ മൂന്നാം വര്‍ഷം * 
ആയിരുന്നു അങ്ങനെ സംഭവിച്ചത്‌. 2യെഹൂദ 
യിലെ രാജാവായ യെഹോയാക്കീമിനെ തോ 
ല്രിക്കാന്‍ യഹോവ നെബുഖദ്നേസരിനെ 
അനുവദിച്ചു. യഹോവയുടെ ആലയത്തില്‍ 
നിന്നും സകലപാത്രങ്ങളും മറ്റെല്ലാ സാധനങ്ങ 
ളും നെബുഖദ്നേസര്‍ എടുത്തു. അയാള്‍ അതെ 
ല്ലാം ബാബിലോണിലേക്കു കൊണ്ടുപോയി. 
നെബൂഖദ്നേസര്‍ അതെല്ലാം തന്‍െറ വ്യാജ 
ദൈവങ്ങളുടെ ആലയത്തില്‍ വച്ചു. 

അനന്തരം നെബുഖദ്നേസര്‍ അശ്പെനാ 
സിന്‌ ഒരു കല്പന നല്‍കി. (രാജാവിനെ സേവി 
ച്ചിരുന്ന സകല ഷണ്ഡന്മാരുടെയും പരമപ്രമാ 
ണിയായ നേതാവായിരുന്നു അശ്പെനാസ്‌.) 
യെഹൂദാജനങ്ങളില്‍ ചിലരെ തന്‍െറ വസതി 
യിലേക്കു കൊണ്ടുവരാനാണ്‌ അശ്പെനാസി 
നോടു കല്ലിച്ചത്‌. പ്രമുഖകുടുംബങ്ങളില്‍ 
നിന്നും യിസന്രായേല്‍രാജാവിന്‍െറ കുടുംബ 
ത്തില്‍നിന്നുമുള്ള യെഹൂദന്മാരെയാണ്‌ നെബൂ 
ഖദ്നേസരിനു വേണ്ടത്‌. 4ആരോഗ്യമുള്ള 
യെഹുൂദയുവാക്കന്മാരെ മാത്രമേ അയാള്‍ക്കു 
വേണ്ടു. എന്തെങ്കിലും മുറിവോ ചതവോ ശാരീ 
രിക വൈകല്യങ്ങളോ ഇല്ലാത്ത യുവാക്കന്മാരെ 
യാണ്‌ രാജാവിനാവശ്യം. കാര്യങ്ങള്‍ വേഗത്തി 
ലും അനായാസമായും ഗ്രഹിക്കാന്‍ കഴിയുന്ന 
സുന്ദരന്മാരും ബുദ്ധിമാന്മാരും സമര്‍ത്ഥരുമായ 
ചെറുപ്പക്കാരായിരിക്കണം അവര്‍. തന്‍െറ വസ 
തിയിൽ പണിയെടുക്കാന്‍ കഴിവുള്ളവരുമായി 
രിക്കണം അവര്‍. യിസ്രായേലുകാരായ ആ 
ചെറുപ്പക്കാരെ കല്‍ദയരുടെ * ഭാഷയും സാഹി 
തൃവും പഠിപ്പിക്കാന്‍ അശ്പെനാസിനോടു 
രാജാവു പറഞ്ഞു. 

ടആ യുവാക്കള്‍ക്ക്‌ നെബൂഖദ്നേസര്‍ രാജാവ്‌ 
എന്നും ഒരു നിശ്ചിത അളവു ഭക്ഷണവും വീ 
ഞ്ഞും നല്‍കി. രാജാവു കഴിക്കുന്ന അതേ ഭക്ഷ 
ണം തന്നെയായിരുന്നു അത്‌. യിസ്രായേലുകാ 
രായ ആ ചെറുപ്പക്കാര്‍ക്ക്‌ മൂന്നു വര്‍ഷത്തെ 
പരിശീലനം നല്‍കാനും രാജാവ്‌ ആവശ്യപ്പെ 
ട്ടു. അപ്പോള്‍ മൂന്നു വര്‍ഷത്തിനുശേഷം ആ 
ചെറുപ്പക്കാര്‍ക്ക്‌ ബാബിലോണ്‍രാജാവിന്‍െറ 














യെഹോയാക്കീം ... 
സിയിലാവാം ഇത്‌. 


വര്‍ഷം ഏതാണ്ട്‌ 605 ബി. 


കല്‍ദയര്‍ ബാബിലോണിലെ ഒരു പ്രധാന ഗോത്രം. 
ഈ ഗോത്രക്കാരനാണ്‌ ബാബിലോണ്‍ രാജാവ്‌. 
ഇവര്‍ വിദ്യസമ്പന്നരാണ്‌. ശാസ്ത്രം, ചിരിത്രം, 
ഭാഷകള്‍ ജ്യോതിശ്ശാസ്ത്രം എന്നിവ അവര്‍ പഠിച്ചി 
രുന്നു. എന്നാല്‍, തങ്ങള്‍ക്കു ജാലവിദ്യയും നക്ഷത്ര 
ങ്ങളെ നോക്കി നടത്തുന്ന പ്രവചനവും അറയാമെ 
ന്നവര്‍ വിശ്വസിച്ചിരുന്നു. 

















ദാസന്മാരാകാ൯ കഴിയണം. ആ യുവാക്കള്‍ക്കി 
ടയില്‍ ദാനീയേൽ, ഹനാന്യാവ്‌, മീശായേല്‍, 
അസര്യാവ്‌ എന്നിവരുണ്ടായിരുന്നു. യെഹൂദാ 
ഗോത്രക്കാരായിരുന്നു ഈ യുവാക്കള്‍. 

അനന്തരം അശ്പെനാസ്‌ ആ ചെറുപ്പക്കാര്‍ 
ക്ക്‌ ബാബിലോണ്യന്‍ പേരുകള്‍ നല്‍കി. ബേല്‍ 
ത്ത്ശസ്സൂര്‍ എന്നായിരുന്നു ദാനീയേലിനന്‍െറ 
പൂതിയ പേര്‍. ശ്ദ്രക്‌, എന്നായിരുന്നു ഹനന്യാ 
വിന്‍റെ പുതിയ പേര്‍. മീശായേലിനന്‍െറ പുതി 
യപേര്‍ മേശക്‌ എന്നായിരുന്നു. അസര്യാവി 
ന്‍െറ പുതിയ പേര്‌ അബേദ്‌-നെഗോ എന്നും. 

രാജാവിന്റെ പോഷകപ്രദമായ ആഹാര 
മോ വീഞ്ഞോ കഴിക്കാന്‍ ദാനീയേല്‍ ഇഷ്ടഒ 
ട്ടിരുന്നില്ല. ആ ഭക്ഷണവും വീഞ്ഞും കഴിച്ച്‌ 
സ്വയം അശുദ്ധനാകാന്‍ ദാനീയേൽ ഇഷ്ടപ്പെ 
ട്ടില്ല. അതിനാല്‍ തന്നെ അപ്രകാരം അശുദ്ധനാ 
ക്കാതിരിക്കാന്‍ അയാള്‍ അശ്പെനാസിനോടു 
അനുവാദം ചോദിച്ചു. 

ദെവം, അശ്പെനാസിനെ ദാനീയേലി 
നോടു ദയയും കരുണയുമുള്ളവനാക്കാനിട 
യാക്കി. 10എന്നാല്‍ അശ്പെനാസ്‌ ദാനീയേലി 
നോടു പറഞ്ഞു, “എന്‍െറ യജമാനനായ രാജാ 
വിനെ ഞാന്‍ ഭയപ്പെടുന്നു. നിനക്ക്‌ ഈ ഭക്ഷണ 
വും പാനീയവും നല്‍കാന്‍ രാജാവാണെ 
ന്നോടു കല്ലിച്ചിരിക്കുന്നത്‌. നീ ഈ ഭക്ഷണം 
കഴിക്കുന്നില്ലെങ്കില്‍ ക്ഷീണിതനും രോഗിയുമാ 
യി കാണപ്പെടും. നിന്‍െറ പ്രായത്തിലുള്ള മറ്റു 
ചെറുച്പക്കാരെക്കാള്‍ വഷളാകും നിന്‍െറ ഗതി. 
രാജാവിതു കാണുകയും എന്നോടു കോപിക്കു 
കയും ചെയ്യും. അദ്ദേഹം എന്‍െറ തല വെട്ടിക്കള 
ഞ്ഞേക്കും! അത്‌ നിന്‍െറ അപരാധമായിരിക്കു 
കയും ചെയ്യും.” 

1അപ്പോള്‍ ദാനീയേല്‍ തങ്ങളുടെ പാറാവു 
കാരനോടു സംസാരിച്ചു. ദാനീയേലിനെയും 
ഹനാന്യാവിനെയും മീശായേലിനെയും അസ 
ര്യാവിനെയും നിരീക്ഷിക്കാന്‍ അശ്പെനാസ്‌ 
പാറാവുകാരനോടു കല്പിച്ചിരുന്നു. 1ദാനീ 
യേല്‍ പാറാവുകാരനോടു പറഞ്ഞു, “പത്തു 
ദിവസത്തേക്കു ഞങ്ങളെ ദയവായി ഈ പരീ 
ക്ഷണത്തിനനുവദിച്ചാലും: ഞങ്ങള്‍ക്കു പച്ച 
ക്കറികളും വെള്ളവുമല്പാതെ ഒന്നും തരരൂത്‌. 
13എന്നിട്ട ഞങ്ങളെയും രാജാവിന്‍െറ ഭക്ഷണം 
കഴിക്കുന്ന ചെറുപ്പക്കാരെയും താരതമ്യം 
ചെയ്യുക. ആര്‍ക്കാണ്‌ ആരോഗ്യം കൂടുതലെന്ന്‌ 
നിങ്ങള്‍ നേരിട്ടു മനസ്സിലാക്കുക. എന്നിട്ടു 
ഞങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നു 
നിശ്ചയിക്കുക. ഞങ്ങള്‍ നിങ്ങളുടെ ദാസന്മാരാ 
കുന്നു.” 

14അതിനാല്‍ ദാനീയേലിനെയും ഹനാന്യാ 
വിനെയും മീശായേലിനെയും അസര്യാവിനെ 
യും പത്തു ദിവസത്തേക്കു പരീക്ഷിക്കാമെന്നു 
പാറാവുകാരന്‍ സമ്മതിച്ചു. 1“പത്തു ദിവസങ്ങ 
ള്‍ക്കു ശേഷം ദാനീയേലും സുഹൃത്തുക്കളും 
രാജാവിന്‍െറ ഭക്ഷണം കഴിച്ച എല്ലാ യുവാക്ക 
ളെക്കാളും ആരോഗ്യവാന്മാരായി കാണപ്പെട്ടു. 
1അതിനാല്‍ പാറാവുകാരന്‍ ദാനീയേലിനും 














845 


ഹനാന്യാവിനും മീശായേലിനും അസര്യാവി 
നും രാജാവിന്‍െറ വിശിഷ്ടഭോജ്യങ്ങളും 
വീഞ്ഞും എടുത്തുമാറ്റുന്നതും പച്ചക്കറികളും 
വെള്ളവും നല്‍കുന്നതും തുടരുകയും ചെയ്തു. 

17വൃത്ൃയസ്തതരത്തിലുള്ള നിരവധി വചന 
ങ്ങളും ശാസ്ത്രങ്ങളും പഠിക്കാന്‍ ദൈവം ദാനീ 
യേലിനും ഹനാന്യാവിനും മീശായേലിനും 
അസര്യാവിനും വിവേകവും കഴിവും നല്‍കി. 
ദാനീയേലിന്‌ എല്ലാത്തരം ദര്‍ശനങ്ങളും 
സ്വപ്നങ്ങളും മനസ്സിലാക്കുവാനും കഴിയുമാ 
യിരുന്നു. 

1$ എല്ലാ ചെറുപ്പക്കാര്‍ക്കും മൂന്നു വര്‍ഷത്തെ 
പരിശീലനം നല്‍കണമെന്നുണ്ടായിരുന്നു രാജാ 
വിന്‌. ആ കാലത്തിന്‍െറ അവസാനം അശ്പെ 
നാസ്‌ എല്ലാ ചെറുപ്പക്കാരെയും നെബൂഖറ്നേ 
സര്‍രാജാവിനന്‍െറ മുമ്പിലേക്കു കൊണ്ടുവന്നു. 
19രാജാവ അവരോടു സംസാരിച്ചു. ആ ചെറു 
ക്കാരിലാരുംതന്നെ ദാനീയേൽ, ഹനാന്യാവ്‌, 
മീശായേല്‍, അസര്യാവ്‌ എന്നിവരുടെയത്ര സമ 
ര്‍ത്ഥരല്ലെന്നു രാജാവു കണ്ടു. അതിനാല്‍ ആ 
നാലു ചെറുപ്പക്കാരും രാജാവിന്‍െറ ദാസന്മാ 
രായി. 2രാജാവ ചില പ്രധാനകാര്യങ്ങളെപ്പറ്റി 
അവരോടു സംസാരിച്ചപ്പോഴൊക്കെ അവര്‍ 
വളരെ വിവേകവും ധാരണാശക്തിയും പ്രകടി 
പ്പിച്ചു. തന്‍െറ രാജധാനിയിലെ സകല മായാ 
ജാലക്കാരെയും ജ്ഞാനികളെയുംകാള്‍ പത്തു 
മടങ്ങു മികച്ചവരായിരുന്നു അവരെന്നു രാജാവു 
മനസ്സിലാക്കി. കോരെശ്‌ രാജാവായിരുന്നതി 
ന്‍റെ ആദ്യവര്‍ഷം* വരെ ദാനീയേൽ രാജാവി 
ന്‍െറ ദാസനായി തുടര്‍ന്നു. 























നെബൂഖദ്നേസരിന്‍െറ സ്വപ്നം 

തന്‍െറ രണ്ടാം ഭരണവര്‍ഷത്തില്‍ നെബൂ 

ഖദ്നേസര്‍ ഏതാനും സ്വപ്നങ്ങള്‍ കണ്ടു. 
ആ സ്വപ്നങ്ങള്‍ മൂലം അയാള്‍ക്ക്‌ ഉറങ്ങാനാ 
യില്ല. 2അതിനാലയാള്‍ തന്‍െറ ജ്ഞാനികളെ 
വിളിച്ചുവരുത്തി. അവര്‍ ജാലവിദ്യ ഉപയോഗി 
ക്കുകയും നക്ഷത്രങ്ങളെ നിരീക്ഷിക്കുകയും 
ചെയ്തു. സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുന്നതി 
നും ഭാവി പ്രവചിക്കുന്നതിനും ശ്രമിക്കാനാണ്‌ 
അവരങ്ങനെ ചെയ്തത്‌. താന്‍ കണ്ട സ്വപ്നങ്ങ 
ളുടെ അര്‍ത്ഥം പറയാന്‍ രാജാവ്‌ അവരോടാവ 
ശ്ൃപ്പെട്ടിരുന്നു. അതിനാല്‍ അവര്‍ രാജാവിന്‍െറ 
മുമ്പില്‍ വന്നുനിന്നു. 

അനന്തരം രാജാവ്‌ അവരോടു പറഞ്ഞു, 
“എന്നെ വിഷമിപ്പിക്കുന്ന ഒരു സ്വപ്നം ഞാന്‍ 
കണ്ടിരുന്നു. ആ സ്വപ്നത്തിന്‍റെ അര്‍ത്ഥമെ 
ന്താണെന്നെനിക്കറിയണം.” 

4അപ്പോള്‍ കല്‍ദയര്‍ രാജാവിനോടു മറുപടി 
പറഞ്ഞു, അരാമൃഭാഷയിലാണവര്‍ സംസാരി 
ച്ചത്‌. അവര്‍ പറഞ്ഞു, “രാജാവു നീണാള്‍ 
വാഴട്ടെ! ഞങ്ങളവിടത്തെ ദാസന്മാര്‍. ദയവായി 
അങ്ങു കണ്ട സ്വപ്നമെന്തെന്നു പറഞ്ഞാലും. 
ഞങ്ങള്‍ ക്കതിന്‍െറ അര്‍ത്ഥം പറയാനാകും.” 

അനന്തരം നെബുഖദ്നേസര്‍ അവരോടു 
പറഞ്ഞു, “ഇല്ല! സ്വപ്നമെന്തെന്നു നിങ്ങളെ 
ന്നോടു പറയണം. പിന്നെ, അതിന്‍െറ അര്‍ത്ഥ 
മെന്തെന്നും നിങ്ങള്‍ പറയണം. നിങ്ങളതൊന്നും 
ചെയ്തില്ലെങ്കില്‍ നിങ്ങളെ കഷണങ്ങളാക്കി 
അരിയാന്‍ ഞാന്‍ കല്ലിക്കും. നിങ്ങളുടെ വീടു 
കള്‍ തവിടുപൊടിയാകുംവരെ തകര്‍ക്കാനും 
ഞാന്‍ കല്പിക്കും. പേക്ഷേ നിങ്ങള്‍ എന്‍െറ 














കോരെശ്‌ ... ആദ്യവര്‍ഷം ഏതാണ്ട്‌ 539-538 ബി. 
സി. കാലഘട്ടം. 


ദാനീയേൽ 1:17-2:16 


സ്വപ്നവും അതിന്‍െറ അര്‍ത്ഥവും പറഞ്ഞാല്‍ 
നിങ്ങള്‍ക്കു ഞാന്‍ സമ്മാനങ്ങളും പ്രതിഫല 
വും നല്‍കുകയും നിങ്ങള്‍ ബഹുമാനിക്കപ്പെടു 
കയും ചെയ്യും. അതിനാല്‍ എന്‍െറ സ്വപ്നമെ 
ന്തെന്നും അതിന്‍െറ അര്‍ത്ഥമെന്തെന്നും പറ 
യുക.” 

ജ്ഞാനികള്‍ വീണ്ടും രാജാവിനോടു പറ 
ഞ്ഞു, “പ്രഭോ, ദയവായി സ്വപ്നമെന്തെന്നു 
ഞങ്ങളോടു പറഞ്ഞാലും. ഞങ്ങള്‍ ആ സ്വപ്ന 
ത്തിന്‍റ അര്‍ത്ഥം പറയാം.” 

നെബൂഖദ്നേസര്‍രാജാവ്‌ അപ്പോള്‍ മറു 
പടി പറഞ്ഞു, “നിങ്ങള്‍ കൂടുതല്‍ സമയമെടു 
ക്കാന്‍ ശ്രമിക്കുകയാണെന്നെനിക്കറിയാം. ഞാന്‍ 
പറഞ്ഞത്‌ എന്‍െറ ഉറച്ച തീരുമാനമാണെന്ന്‌ 
നിങ്ങള്‍ക്കറിയാം. “എന്‍െറ സ്വപ്നത്തെപ്പറ്റി 
പറയാതിരുന്നാല്‍ നിങ്ങള്‍ ശിക്ഷിക്കപ്പെടുമെ 
ന്നൂ നിങ്ങള്‍ക്കറിയാം. അതിനാല്‍ നിങ്ങളെല്ലാം 
എന്നോടു നൂണ പറയാന്‍ നിശ്ചയിച്ചിരിക്കുക 
യാണ്‌. നിങ്ങള്‍ കൂടുതല്‍ സമയം പ്രതീക്ഷിക്കു 
കയാണ്‌. നിങ്ങളോടു ചെയ്യുവാന്‍ ഞാന്‍ ആവ 
ശ്യപ്പെട്ട കാര്യം ഞാന്‍ തന്നെ മറന്നു പോയെ 
ങ്കിലെന്നു നിങ്ങളാശിക്കുന്നു. ഇപ്പോള്‍ നിങ്ങ 
ളെന്നോടു സ്വപ്നമെന്തെന്നു പറയുക. 
സ്വപ്നമെന്തെന്നു പറയാന്‍ നിങ്ങള്‍ക്കു കഴി 
ഞ്ഞാല്‍, സത്യത്തില്‍ അതിന്‍െറ അര്‍ത്ഥമെന്തെ 
ന്നു പറയാന്‍ നിങ്ങള്‍ക്കാകുമെന്നു ഞാന്‍ മന 

ിലാക്കും!” 

10൧,ല്‍ദയര്‍ രാജാവിനോടു മറുപടി പറഞ്ഞു. 
അവര്‍ പറഞ്ഞു, “രാജാവ്‌ ആവശ്യപ്പെടുമ്പോ 
ലെ ചെയ്യാന്‍ ഭൂമിയില്‍ ഒരാള്‍ക്കും സാധിക്കില്ല! 
ഇതുപോലെന്തെങ്കിലും ചെയ്യാന്‍ മഹാനും 
ശക്തനുമായ ഒരു രാജാവും ജ്ഞാനികളോടോ 
മായാജാലക്കാരോടോ കല്‍ദയരോടോ ഒരിക്ക 
ലും പറഞ്ഞിട്ടില്ല. ചെയ്യാന്‍ വിഷമമായ ചില 
തു ചെയ്യാനാണ്‌ രാജാവു ആവശ്യപ്പെടുന്നത്‌. 
രാജാവിന്‍െറ സ്വപ്നമെന്തെന്നും എന്താണതി 
നര്‍ത്ഥമെന്നും പറയാന്‍ ദേവന്മാര്‍ക്കേ സാധി 
ക്കൂ. പക്ഷേ ദേവന്മാര്‍ മനുഷ്യര്‍ക്കിടയില്‍ വസി 
ക്കുന്നില്ല!" 

12അതു കേട്ടപ്പോള്‍ രാജാവ്‌ വളരെയധികം 
കുപിതനായി. അതിനാല്‍ ബാബിലോണിലെ 
സകലജ്ഞാനികളും വധിക്കപ്പെടണമെന്ന്‌ 
അദ്ദേഹം കല്ലിച്ചു. 3നെബൂഖദ്നേസര്‍രാജാവി 
നെറ കല്പന പ്രഖ്യാപിക്കപ്പെട്ടു. സകലജ്ഞാ 
നികളും വധിക്കപ്പെടണമായിരുന്നു. ദാനീയേ 
ലിനെയും അയാളുടെ സുഹൃത്തുക്കളെയും 
വധിക്കാനായി പിടികൂടാന്‍ രാജാവിന്‍െറ 
ആളുകള്‍ അയയ്ക്കപ്പെട്ട. 

14അര്യോക്ക്‌ ആയിരുന്നു രാജാവിന്‍െറ അംഗ 
രക്ഷകരുടെ നായകന്‍. ബാബിലോണിലെ 
ജ്ഞാനികളെ വധിക്കാന്‍ പോവുകയായിരുന്നു 
അയാള്‍. എന്നാല്‍ ദാനീയേല്‍ അയാളോടു 
സംസാരിച്ചു. അര്യോക്കിനോടു വളരെ വിവേ 
കത്തോടെയും വിനയത്തോടെയുമായിരുന്നു 
ദാനീയേല്‍ സംസാരിച്ചത്‌. 4ദാനീയേല്‍ 
അര്യോക്കിനോടു പറഞ്ഞു, “രാജാവെന്തിനാ 
ണ്‌ ഇത്തരം രൂഷമായ ശിക്ഷ കല്ലിച്ചത്‌?” 

അപ്പോള്‍ അര്യോക്ക്‌ രാജാവിന്‍െറ സ്വപ്ന 
ങ്ങളെപ്പറ്റിയുള്ള മുഴുവന്‍ കഥയും പറയുകയും 
ദാനീയേല്‍ അരെല്ലാം മനസ്സിലാക്കുകയും ചെ 
യ്തു. 1$കഥ കേട്ടുകഴിഞ്ഞപ്പോള്‍ ദാനീയേൽ 
നെബൂഖദ്നേസര്‍ രാജാവിന്‍െറയടുത്തേക്കു 
പോയി. ദാനീയേൽ, രാജാവിനോടു കുറച്ചു 
കൂടി സമയം ആവശ്യപ്പെട്ടു. അപ്പോള്‍ അയാ 




















ദാനീയേല്‍ 2:17-38 


ള്‍ക്ക്‌ സ്വപ്നത്തെപ്പറ്റിയും അതിന്‍െറ അര്‍ത്ഥ 
ത്തെപ്പറ്റിയും രാജാവിനോടു പറയാനാകും. 
17അങ്ങനെ ദാനീയേല്‍ തന്‍െറ വസതിയി 
ലേക്കു പോയി. അയാള്‍ ആ കഥ മുഴുവനും 
തന്‍െറ സുഹൃത്തുക്കളായ ഹനാന്യാവ്‌, മീശാ 
യേല്‍, അസര്യാവ്‌ എന്നിവരോടു പറഞ്ഞു. 
18സ്വര്‍ഗ്ഗസ്ഥനായ ദൈവത്തോടു പ്രാര്‍ത്ഥി 
ക്കാന്‍ ദാനീയേൽ തന്‍റ സുഹൃത്തുക്കളോടു 
പറഞ്ഞു. തങ്ങളോടു കരുണ കാട്ടുവാനും ഈ 
രഹസ്യം മനസ്സിലാക്കുവാന്‍ തങ്ങളെ സഹായി 
ക്കാനും ദൈവത്തോടു പ്രാര്‍ത്ഥിക്കാന്‍ അവന്‍ 
അവരോടാവശ്യപ്പെട്ടു. അങ്ങനെയെങ്കില്‍ 
ദാനീയേലും സുഹൃത്തുക്കളും മറ്റു ജ്ഞാനിക 
ളോടൊപ്പം വധിക്കപ്പെടാതിരുന്നേക്കാം. 
രാത്രിയില്‍ ഒരു ദര്‍ശനത്തിലൂടെ ദൈവം 
ദാനീയേലിന്‌ രഹസ്യം വിവരിച്ചുകൊടുത്തു. 
അപ്പോള്‍ ദാനീയേല്‍ സ്വര്‍ഗ്ഗസ്ഥനായ ദൈവ 
ത്തെ സ്തുതിച്ചു. 2ിദാനീയേല്‍ പറഞ്ഞു: 

“ദൈവത്തിന്‍െറ നാമം എന്നെന്നേക്കും 
വാഴ്ത്തുക! ശക്തിയും ജ്ഞാനവും അവനന്‍്റേതാ 
കുന്നു! 

2 സമയത്തെയും ഒട്ടതുക്കളെയും അവന്‍ മാറ്റു 
ന്നു. രാജാക്കന്മാരെയും അവന്‍ മാറ്റുന്നു. രാജാക്ക 
ന്മാര്‍ക്ക്‌ അവന്‍ ശക്തി നല്‍കുകയും അവരുടെ 
ശക്തി ഇല്ലാതാക്കുകയും ചെയ്യുന്നു! മനുഷ്യര്‍ 
ക്കുള്ള ജ്ഞാനം നല്‍കി അവരെ വിവേകികളാ 
ക്കുന്നു. കാര്യങ്ങള്‍ പഠിച്ചു ജ്ഞാനികളാകാന്‍ 
അവന്‍ മനുഷ്യരെ ഇടയാക്കുന്നു. 

ദുര്‍ഗ്രഹമായ ഗുപ്തരഹസ്യങ്ങള്‍ അവനറി 
യുന്നു. പ്രകാശം അവനോടൊപ്പമാകയാല്‍ ഇരു 
ട്ടിലും രഹസ്യ സ്ഥലങ്ങളിലുമുള്ളത്‌ അവനറി 
യുന്നു! 

23എന്‍െറ പൂര്‍വ്വികരുടെ ദൈവമേ, നിനക്കു 
ഞാന്‍ നന്ദി പറയുകയും നിന്നെ വാഴ്ത്തുകയും 
ചെയ്യുന്നു! എനിക്കു നീ ജ്ഞാനവും ശക്തിയും 
തന്നു. ഞങ്ങളാവശ്യപ്പെട്ടതൊക്കെ നീ പറഞ്ഞു 
തന്നു! രാജാവിന്‍െറ സ്വപ്നത്തെപ്പറ്റി നീ 
ഞങ്ങളോടു പറഞ്ഞു.” 

















ദാനീയേൽ സ്വപ്നത്തിന്‍െറ അര്‍ത്ഥ 
മെന്തെന്നു പറയുന്നു 

24അനന്തരം ദാനീയേല്‍ അര്യോക്കിന്‍െറയടു 
ത്തേക്കു പോയി. ബാബിലോണിലെ ജ്ഞാനി 
കളെ വധിക്കാന്‍ നെബൂഖദ്നേസര്‍രാജാവ്‌ 
അര്യോക്കിനെയാണ്‌ തെരഞ്ഞെടുത്തിരുന്നത്‌. 
ദാനീയേല്‍ അര്യോക്കിനോടു പറഞ്ഞു, 
“ബാബിലോണിലെ ജ്ഞാനികളെ വധിക്ക 
രുത്‌. എന്നെ രാജാവിന്‍െറയടുത്തേക്കു കൊണ്ടു 
പോവുക. അദ്ദേഹത്തിന്‍െറ സ്വപ്നമെന്തെ 
ന്നും അതിന്‍െറ അര്‍ത്ഥമെന്തെന്നും ഞാന്‍ 
പറയാം.” 

25അതിനാല്‍ അര്യോക്ക്‌ വളരെവേഗം ദാനീ 
യേലിനെ രാജാവിന്‍െറയടുത്തേക്കു കൊണ്ടു 
പോയി. അര്യോക്ക്‌ രാജാവിനോടു പറഞ്ഞു, 
“യെഹൂദയില്‍ നിന്നുള്ള പ്രവാസികള്‍ക്കിട 
യില്‍നിന്നും ഞാനൊരാളെ കണ്ടെത്തിയിരി 
ക്കുന്നു. രാജാവിനോടു അവന്‍െറ സ്വപ്നത്തി 
ന്‍െറ അര്‍ത്ഥം വെളിപ്പെടുത്താന്‍ അവനു കഴി 
യും.” 

മദാനീയേലിനോടു രാജാവ്‌ ഒരു ചോദ്യം 
ചോദിച്ചു. അദ്ദേഹം ഇപ്രകാരം ദാനീയേലി 
നോടു ചോദിച്ചു, “എന്‍െറ സ്വപ്നമെന്തെന്നും 
അതിന്‍െറയര്‍ത്ഥമെന്തെന്നും പറയാന്‍ നിന 
ക്കാകുമോ?” 





846 


2ദാനീയേല്‍ മറുപടി പറഞ്ഞു, “നെബൂഖ 
ദ്നേസര്‍രാജാവേ, ഒരു ജ്ഞാനിക്കോ മായാജാ 
ലക്കാരനോ കല്‍ദയനോ രാജാവിന്‍െറ പ്രഹേ 
ളികയ്ക്കു ഉത്തരം നല്‍കാന്‍ കഴിയുമായിരു 
ന്നില്ല. മ്പക്ഷേ സ്വര്‍ഗ്ഗത്തില്‍ രഹസ്യങ്ങള്‍ 
പറയാന്‍ കഴിയുന്ന ഒരു ദൈവമുണ്ട്‌. ഭാവിയി 
ലെന്തുസംഭവിക്കുമെന്ന്‌ കാണിച്ചുകൊടുക്കാന്‍ 
ദൈവം നെബൂഖദ്നേസര്‍രാജാവിന്‌ സ്വപ്ന 
ങ്ങള്‍ നല്‍കി. ഇതായിരുന്നു അങ്ങയുടെ 
സ്വപ്നം, കിടക്കയില്‍ ശയിക്കവേ അങ്ങു കണ്ട 
കാര്യങ്ങള്‍ ഇവയാണ്‌: 29രാജാവേ, അങ്ങ്‌ അങ്ങ 
യുടെ കിടക്കയില്‍ കിടക്കുകയായിരുന്നു. ഭാവി 
യിലുണ്ടാകാന്‍പോകുന്ന Te, 
അങ്ങു ചിന്തിക്കുവാനും തുടങ്ങി. ദൈവത്തിന്‌ 
മനുഷ്യരോടു നിഗൂഡസംഗതികള്‍ പറയാനാ 
കും. ഭാവിയിലെന്തുണ്ടാകുമെന്ന്‌ അവന്‍ അങ്ങ 
യെ കാണിക്കുകയും ചെയ്തു. 30ദൈവം ഈ 
രഹസ്യം എന്നോടും പറഞ്ഞു! എന്തുകൊണ്ട്‌? 
എനിക്കു മറ്റുള്ളവരെക്കാള്‍ വിവേകമുള്ളതു 
കൊണ്ടല്ല അത്‌. അല്ല, ദൈവം ഈ രഹസ്യം 
എന്നോടു പറഞ്ഞത്‌ രാജാവായ അങ്ങ്‌ ഇതെ 
പ്പറ്റി അറിഞ്ഞേക്കാമെന്നതുകൊണ്ടാണ്‌. ആ 
രീതിയില്‍ അങ്ങയുടെ മനസ്സിലൂടെ എന്താണു 
കടന്നു പോയതെന്നു അങ്ങയ്ക്കു മനസ്സിലാകും. 

31“രാജാവേ, സ്വപ്നത്തില്‍ വലിയൊരു 
പ്രതിമ അങ്ങയുടെ മുന്നില്‍ നില്‍ക്കുന്നതായി 
അങ്ങു കണ്ടു. പ്രതിമ വളരെ വലുതായിരുന്നു. 
അതു തിളങ്ങുന്നതും ആകര്‍ഷകവുമായിരുന്നു. 
ഒരുവന്‍െറ കണ്ണുകളെ അത്ഭുതം കൊണ്ടു മിഴി 
പ്പിക്കാന്‍ മതിയായ ഒന്ന്‌. 3 പ്രതിമയുടെ തല 
തനിത്തങ്കംകൊണ്ടവും പ്രതിമയുടെ നെഞ്ചും 
കരങ്ങളും വെള്ളികൊണ്ടും വയറും തുടകളും 
വെങ്കലം കൊണ്ടും പ്രതിമയുടെ കാലിന്‍റെ 
താഴ്ഭാഗം ഇരുമ്പു കൊണ്ടുമുണ്ടാക്കിയതായിരു 
ന്നു. പ്രതിമയുടെ പാദങ്ങളില്‍ കൂറെ ഭാഗം 
ഇരുമ്പുകൊണ്ടും കുറെഭാഗം കളിമണ്ണുകൊണ്ടു 
മായിരുന്നു ഉണ്ടാക്കിയിരുന്നത്‌. 34പ്രതിമയിലേ 
ക്കു നോക്കവേ, അങ്ങ്‌ ഒരു പാറയെ കണ്ടു. 
പാറ അടര്‍ന്നു വന്നതാണ്‌. പക്ഷേ അതൊരു 
മനുഷ്യന്‍ അടര്‍ത്തിയതല്ല. പിന്നെ, പാറ വായു 
വിലൂടെ പറന്നുവന്ന്‌ പ്രതിമയുടെ ഇരുമ്പും 
കളിമണ്ണും കൊണ്ടുണ്ടാക്കിയ കാലിലിടിച്ചു. 
പാറ പ്രതിമയുടെ കാലുകള്‍ തകര്‍ത്തു കള 
ഞ്ഞു. 3പിന്നെ ഇരുമ്പും കളിമണ്ണും വെങ്കല 
വും വെള്ളിയും സ്വര്‍ണ്ണവുമൊക്കെ ഒരേ 
സമയം തകര്‍ന്നുവീണു. ആ കഷണങ്ങളെല്ലാം 
വേനല്‍ക്കാലത്ത്‌ മെതിക്കളങ്ങളിലുള്ള പതിരുക 
ള്‍പോലെയായിത്തീര്‍ന്നു. കാറ്റ്‌ ആ കഷണ 
ങ്ങളെ ഒന്നും അവശേഷിക്കാതെ അടിച്ചുപ 
രത്തി. അവിടെയൊരു പ്രതിമയുണ്ടായിരുന്നു 
വെന്ന്‌ ആര്‍ക്കും പറയാനാകുകയില്ല. അനന്ത 
രം, പ്രതിമയെ തകര്‍ത്ത ആ വലിയ കല്ല്‌ ഒരു 
മഹാപര്‍വൃതമാവുകയും ഭൂമിയെ മുഴുവനും 
അതു മൂടുകയും ചെയ്തു. 

36“അതായിരുന്നു അങ്ങയുടെ സ്വപ്നം. ഇനി 
അതിനന്‍െറയര്‍ത്ഥമെന്താണെന്ന്‌ രാജാവിനോടു 
പറയാം. 37രാജാവേ, അങ്ങ്‌ രാജാധിരാജനാകു 
ന്നു. സ്വര്‍ഗ്ഗസ്ഥനായ ദൈവം അങ്ങയ്ക്കു രാജ്യ 
വും ശക്തിയും അധികാരവും തേജസ്സും നല്‍കി 
യിരിക്കുന്നു. 38ദൈവം അങ്ങയ്ക്കു നിയന്ത്രണം 
നല്‍കി യിരിക്കുന്നു. നീ മനുഷ്യര്‍ക്കും മൃഗങ്ങ 
ള്‍ക്കും പറവകള്‍ക്കുംമേല്‍ അധികാരം നടത്തുക 
യും ചെയ്യുന്നു. അവര്‍ എവിടെ വസിച്ചാലും 
ദൈവം അങ്ങയെ അവയുടെയെല്ലാം അധികാ 














൭47 


രിയാക്കിയിരിക്കുന്നു. നെബൂഖദ്നേസര്‍രാജാ 
വേ, ആ പ്രതിമയുടെ സ്വര്‍ണ്ണത്തല അങ്ങാകു 
ന്നു. 

ടു രാജ്യം അങ്ങയ്ക്കു പിന്നാലെ 
വരും. അതാണ്‌ വെള്ളിയുടെ ഭാഗം. പക്ഷേ 
ആ രാജ്യം അങ്ങയുടെ രാജ്യത്തെപ്പോലെ ശ്രേ 
ഷ്ഠമായിരിക്കില്ല. പിന്നെ മൂന്നാമത്‌. ഒരു രാജ്യം 
ഭൂമിയെ ഭരിക്കും-വെങ്കലഭാഗമാണത്‌. 4പിന്നെ 
നാലാമതൊരു രാജ്യം കൂടി ഉയരും. ആ രാജ്യം 
ഇരുമ്പുപോലെ ശക്തമാകുന്നു. ഇരുമ്പ്‌ എല്ലാറ്റി 
നെയും തല്ലിത്തകര്‍ക്കും. അതേപോലെ നാലാമ 
ത്തെ രാജ്യം മറ്റെല്ലാറ്റിനെയും തല്പിത്തകര്‍ക്കും. 

41“പ്രതിമയുടെ കാല്ലാദങ്ങളും വിരലുകളും 
കളിമണ്ണും ഇരുമ്പും കൊണ്ടുണ്ടാക്കി യതാണെ 
ന്ന്‌ അങ്ങു കണ്ടു. നാലാമത്തെ രാജ്യം വിഭജി 
ക്കപ്പെട്ട ഒന്നായിരിക്കുമെന്നാണതിനര്‍ത്ഥം. 
കളിമണ്ണിനോടൊലപ്പം അങ്ങ്‌ ഇരുമ്പും കണ്ടതി 
നാല്‍ അതിന്‌ കുറെയൊക്കെ ഇരുമ്പിന്‍െറ കരു 
ത്തുണ്ടായിരിക്കും. പ്രതിമയുടെ പെരുവിരല 
ുകള്‍ കുറെ ഭാഗം ഇരുമ്പും കുറെ ഭാഗം കളിമണ്ണു 
മാണ്‌. അതിനാല്‍ നാലാമത്തെ രാജ്യം കുറെ 
ഇരുമ്പു പോലെ ശക്തവും കുറെ കളിമണ്ണ 
പോലെ ദുര്‍ബ്ലവുമായിരിക്കും. ഇരുമ്പ്‌ ക 
മണ്ണിനോടു കലര്‍ത്തിയതു നീ കണ്ടു. പക്ഷേ 
ഇരുമ്പും കളിമണ്ണും പൂര്‍ണ്ണമായും കൂടിക്കുഴയു 
ന്നില്ല. അതേപോലെ നാലാമത്തെ രാജ്യത്തി 
ലെ ജനതയും ഒരു മിശ്രിതമായിരിക്കും. അവര്‍ 
ഒറ്റ ജനതയായി ഒന്നിക്കില്ല. 

44“നാലാമത്തെ രാഷ്ട്രത്തിന്‍െറ രാജാക്കന്മാ 
രുടെ കാലത്ത്‌ സ്വര്‍ഗ്ഗസ്ഥനായ ദൈവം മറ്റൊരു 
രാജ്യത്തെക്കൂടി ഒരുക്കും. ഈ രാജ്യം എന്നെന്നേ 
ക്കുമായി തുടരും! അതൊരിക്കലും തകര്‍ക്കപ്പെ 
ടുകയില്ല! മറ്റൊരു സംഘം ജനങ്ങള്‍ക്കു കൊടു 
ക്കപ്ലെടുവാന്‍ കഴിയാത്ത ഒരു രാജ്യമായിരിക്കും 
അത്‌. ഈ രാജ്യം മറ്റെല്ലാ രാജ്യങ്ങളെയും തകര്‍ 
ക്കും. ഇത്‌ ആ രാജ്യങ്ങളെ ഇല്ലായ്മ ചെയ്യും. 
പക്ഷേ ആ രാജ്യം മാത്രം നിത്യമായി നില 
നില്‍ക്കും. 








4ട“നെബൂഖദ്നേസര്‍രാജാവേ, ഒരു പര്‍വ്വത 
ത്തില്‍നിന്നും ഒരു പാറ മുറിഞ്ഞു വരുന്നതു 
അങ്ങു കണ്ടു-പക്ഷേ ആരും പൊട്ടിച്ചതല്ല ആ 
പാറയെ! പാറ ഇരുമ്പിനെയും ഓടിനെയും 
കളിമണ്ണിനെയും വെള്ളിയെയും സ്വര്‍ണ്ണത്തെ 
യും തവിടുപൊടിയാക്കുന്നു. അതുപോലെ, 
ഭാവിയിലെന്തു സംഭവിക്കുമെന്നു ദൈവം 
അങ്ങയെ കാണിച്ചു. ഈ സ്വപ്നം സത്യമാ 
കുന്നു. ഈ വ്യാഖ്യാനത്തെ അങ്ങയ്ക്കു വിശ്വ 
സിക്കുകയും ചെയ്യാം.” 





4നെബൂഖദ്നേസര്‍രാജാവ്‌ ദാനീയേലിന്‍െറ 
മുമ്പില്‍ നമസ്കരിച്ചു. രാജാവ്‌ ദാനീയേലിനെ 
നമസ്കരിച്ചു. ദാനീയേലിനെ ആദരിക്കാന്‍ ഒരു 
ബലിയും ധൂപവുമര്‍പ്പിക്കാന്‍ രാജാവു കല്പന 
നല്‍കി. 47അനന്തരം രാജാവ്‌ ദാനീയേലിനോടു 
പറഞ്ഞു, “നിന്‍െറ ദൈവമാണ്‌ ഏറ്റവും പ്രമാ 
ണിയും ശക്തനുമായ ദൈവമെന്ന്‌ എനിക്കു 
തീര്‍ച്ചയായുമറിയാം. സകലരാജാക്കന്മാരുടെ 
യും ദൈവവും അവനാകുന്നു. മനുഷ്യര്‍ക്കറി 
യാന്‍ കഴിയാത്ത കാര്യങ്ങളെപ്പറ്റി അവരോടു 
പറയുവാന്‍ കഴിവുള്ളവനാണവന്‍. ഈ രഹ 
സ്യങ്ങളെന്നോടു പറയാന്‍ നിനക്കു സാധിച്ച 
തുകൊണ്ട്‌ ഇതു സത്യമാണെന്നു ഞാനറി 
യുന്നു.” 











ദാനീയേൽ 2:39-3:10 


48അനന്തരം രാജാവ്‌ ദാനീയേലിന്‌ തന്‍െറ 
രാജ്യത്ത്‌ പരമപ്രധാനമായ ഒരു ചുമതല 
നല്‍കി. വിലപിടിച്ച നിരവധി സമ്മാനങ്ങളും 
രാജാവു ദാനീയേലിനു നല്‍കി. നെബൂഖദ്നേ 
സര്‍ ദാനീയേലിനെ ബാബിലോണ്‍പ്രവിശ്യ 
യൂടെ മുഴുവന്‍ ഭരണാധിപനാക്കി. ബാബി 
ലോണിലെ ജ്ഞാനികളുടെ മുഴുവന്‍ അധികാ 
രിയാക്കുകയും ചെയ്തു. 4ശദ്രകു, മേശക്‌, 
അബേദ്‌ നെഗോ എന്നിവരെക്കൂടി ബാബി 
ലോണ്‍ പ്രവിശ്യയില്‍ പ്രധാന ഉദ്യോഗസ്ഥരാ 
ക്കാന്‍ ദാനീയേൽ രാജാവിനോടാവശ്യപ്പെടു. 
ദാനീയേൽ ആവശ്യപ്പെട്ടതുപോലെ രാജാവു 
ചെയ്യുകയും ചെയ്തു. ദാനീയേൽ രാജാവി 
ന്‍െറയടുത്തു വസിക്കുന്ന പ്രമാണിമാരിലൊ 
രുവനായിത്തീരുകയും ചെയ്തു. 

















സ്വര്‍ണ്ണവിഗ്രഹവും ചൂടടുപ്പും 

യ ഒരു സ്വര്‍ണ്ണ 

വിഗ്രഹം ഉണ്ടാക്കിയിരുന്നു. അതിന്‌ അറുപ 
തുമുഴം ഉയരവും ആറു മുഴം വീതിയുമുണ്ടായി 
രുന്നു. അനന്തരം അയാള്‍ ബാബിലോണ്‍പ്രവി 
ശ്യയിലെ ദൂരാസമതലത്തില്‍ ആ പ്രതിമ സ്ഥാ 
പിച്ചു. 2അനന്തരം രാജാവ്‌ ദേശാധികാരികള്‍, 
പ്രാദേശികാധികാരികള്‍, അധികാരികള്‍, ഉപ 
ദേഷ്ടാക്കള്‍, ഭണ്ഡാരവിചാരകര്‍, ന്യായാധി 
പന്മാര്‍, മുഖ്യന്മാര്‍, തന്‍െറ രാജ്യത്തെ മറ്റ്‌ 
ഉദ്യോഗസ്ഥന്മാര്‍ എന്നിവരെയെല്ലാം വിളിച്ചു 
കൂട്ടി. വിഗ്രഹത്തിന്റെ സമര്‍പ്പണച്ചടങ്ങില്‍ 
പങ്കെടുക്കുന്നതിനാണ്‌ രാജാവ്‌ അവരെയൊ 
ക്കെ വിളിച്ചുകൂട്ടിയത്‌. 


അതിനാല്‍ അവരെല്ലാം നെബൂഖദ്നേ സര്‍ 
രാജാവ്‌ സ്ഥാപിച്ച വിഗ്രഹത്തിന്‍െറ മുമ്പില്‍ 
വന്നുനിന്നു. 4അപ്പോള്‍ രാജാവിനുവേണ്ടി 
വിളംബരങ്ങള്‍ നടത്തുന്നവന്‍ ഉച്ചത്തില്‍ 
സംസാരിച്ചു. അയാള്‍ പറഞ്ഞു, “വിവിധദേശ 
ക്കാരേ, ഭാഷക്കാരേ, എന്നെ ശ്രവിക്കുക. നിങ്ങള്‍ 
ചെയ്യേണ്ടതെന്നു കല്പിക്കുന്നത്‌ ഇതാണ്‌: “സംഗീ 
തോപകരണങ്ങളുടെ ശബ്ദം കേള്‍ക്കുമ്പോള്‍ 
നിങ്ങള്‍ നമസ്കരിക്കണം. കൊമ്പ്‌, പുല്ലാങ്കു 
ഴല്‍, തംമ്പൂരു, കിന്നരം, വീണ, നാഗസ്വരം 
എന്നിവയും മറ്റെല്ലാ ഉപകരണങ്ങളും കേള്‍ക്കു 
മ്പോള്‍ നിങ്ങള്‍ സ്വ്വര്‍ണ്ണവിഗ്രഹത്തെ ആരാധി 
ക്കണം. നെബൂഖദ്നേസര്‍രാജാവ്‌ സ്ഥാപിച്ച 
താണ്‌ ഈ വിഗ്രഹം. ആരെങ്കിലും നമസ്കരി 
ക്കാതിരിക്കുകയോ സ്വര്‍ണ്ണവിഗ്രഹത്തെ ആരാ 
ധിക്കാതിരിക്കുകയോ ചെയ്താല്‍ അയാള്‍ 
വേഗം തീച്ചൂളയിലേക്കെറിയപ്പെടും.” 








അതിനാല്‍ കൊമ്പ്‌, പുല്ലാങ്കുഴല്‍, തംബുരു, 
കിന്നരം, വീണ, നാഗസ്വരം തുടങ്ങിയവയു 
ടെയെല്ലാം ശബ്ദം കേട്ടയുടനെ അവര്‍ എല്ലാ 
വരും നമസ്കരിക്കുകയും സ്വര്‍ണ്ണവിഗ്രഹത്തെ 
ആരാധിക്കുകയും ചെയ്തു. സകലജനങ്ങളും 
രാഷ്ട്രങ്ങളും വിവിധഭാഷക്കാരും അവിടെ നെ 
ബൂഖദ്നേസര്‍രാജാവ്‌ സ്ഥാപിച്ച ആ വിഗ്രഹ 
ത്തെ ആരാധിച്ചു. 





&അപ്പോള്‍ കല്‍ദയരില്‍ ചിലര്‍ രാജാവി 
നന്‍െറയടുത്തേക്കു വന്നു. അവര്‍ യെഹൂദര്‍ക്കെ 
തിരെ സംസാരിക്കാന്‍ തുടങ്ങി. “അവര്‍ നെബൂ 
ഖദ്നേസര്‍രാജാവിനോടു പറഞ്ഞു, “രാജാവേ, 
അങ്ങ്‌ നീണാള്‍ വാഴട്ടെ! 10രാജാവേ, അങ്ങ്‌ 





ദാനീയേല്‍ 3:11-30 


ഒരു കല്പന നല്‍കി. കൊമ്പ്‌, പുല്ലാങ്കുഴല്‍, 
തംബുരു, കിന്നരം, വീണ, നാഗസ്വരം എന്നി 
വയും മറ്റു സംഗീതോപകരണങ്ങളും കേള്‍ക്കു 
ന്നവരെല്ലാം നമസ്കരിക്കണമെന്നും സ്വര്‍ണ്ണവി 
ഗ്രഹത്തെ ആരാധിക്കണമെന്നും അങ്ങു കല്ലി 
ച്ചു. 1നമസ്കരിക്കുകയും സ്വര്‍ണ്ണവിഗ്രഹത്തെ 
ആരാധിക്കുകയും ചെയ്യാത്തവനെ തീച്ചൂളയി 
ലേക്കെറിയുമെന്നും അങ്ങു പറഞ്ഞു. 12രാജാ 
വേ, അങ്ങയെ ചെവിക്കൊള്ളാത്ത ചില യെഹൂ 
ദരുണ്ട്‌. അങ്ങ്‌ ആ യെഹൂദരെ ബാബിലോണ്‍ 
പ്രവിശ്യയിലെ പ്രധാന ഉദ്യോഗസ്ഥന്മാരാക്കി 
യിരിക്കുകയാണ്‌. ശദ്രക, മേശക്‌, അബേദ്നെ 
ഗോ എന്നാണ്‌ അവരുടെ പേരുകള്‍. അവര്‍ 
അങ്ങയുടെ ദേവന്മാരെ ആരാധിക്കുന്നില്ല. 
അവര്‍ അങ്ങു സ്ഥാപിച്ച സ്വര്‍ണ്ണവിഗ്രഹ 
ത്തിനുമുമ്പില്‍ നമസ്കരിക്കുകയോ ആരാധി 
ക്കുകയോ ചെയ്യുന്നില്ല.” 

13നെബൂഖദ്നേസര്‍രാജാവ്‌ വളരെ കൂപിത 
നായി. അദ്ദേഹം ശദ്രക്കിനെയും മേശക്കിനെയും 
അബേദ്നെഗോവിനെയും വിളിച്ചു. അങ്ങനെ 
അവര്‍ രാജാവിന്‍െറ മുമ്പിലേക്കാനയിക്ക 
പ്പെട്ടു. #4നെബൂഖദ്നേസര്‍ അവരോടിങ്ങനെ 
പറഞ്ഞു, “ശദ്രക്‌, മേശക്‌, അബേദ്നെഗോ, 
എന്‍െറ ദേവന്മാരെ നിങ്ങള്‍ ആരാധിക്കുന്നി 
ല്ലെന്നതു സത്യമാണോ? ഞാന്‍ പ്രതിഷ്ഠിച്ച 
സ്വര്‍ണ്ണവിഗ്രഹത്തിനു മുമ്പില്‍ നിങ്ങള്‍ 
നമസ്കരിക്കുകയോ അതിനെ ആരാധിക്കു 
കയോ ചെയ്ുന്നില്ലെന്നതു ശരിയാണോ? 
15ഇനി, കൊമ്പ്‌, പുല്ലാങ്കുഴല്‍, കിന്നരം. തംബു 
രു, വീണ, നാഗസ്വരം എന്നിവയും മറ്റു സംഗീ 
തോപകരണങ്ങളും മുഴങ്ങുമ്പോള്‍ നിങ്ങള്‍ നമ 
സ്കരിക്കുകയും സ്വര്‍ണ്ണവിഗ്രഹത്തെ ആരാധി 
ക്കുകയും വേണം. ഞാന്‍ ഉണ്ടാക്കിയിരിക്കുന്ന 
വിഗ്രഹത്തെ ആരാധിക്കാന്‍ നിങ്ങള്‍ തയ്യാ 
റായാല്‍ അത്‌ നല്ലത്‌. അല്ലാത്തപക്ഷം നിങ്ങള്‍ 
വേഗം തീച്ചൂളയിലേക്കെറിയപ്പെടും. അപ്പോള്‍ 
എന്‍െറ ശക്തിയില്‍നിന്നും നിങ്ങളെ രക്ഷി 
ക്കാന്‍ ഒരു ദൈവത്തിനുമാകില്ല!” 























1ശദ്രകും മേശക്കും അബേദ്നെഗോവും 
രാജാവിനോടു പറഞ്ഞു, “നെബൂഖദ്നേ സരേ, 
അക്കാര്യങ്ങള്‍ നിന്നോടു വിവരിക്കണമെന്നു 
ഞങ്ങള്‍ക്കില്ല! 17നീ ഞങ്ങളെ തീച്ചുളയിലേ 
ക്കെറിഞ്ഞാല്‍ ഞങ്ങളാരാധിക്കുന്ന ദൈവ 
ത്തിന്‌ ഞങ്ങളെ രക്ഷിക്കാനാകും. അവനാഗ്ര 
ഹിക്കുന്നുവെങ്കില്‍ നിന്‍െറ ശക്തിയില്‍ നിന്നും 
അവനു ഞങ്ങളെ രക്ഷിക്കാനാകും. 1പക്ഷേ 
ദൈവം ഞങ്ങളെ രക്ഷിക്കില്പെന്നാകില്‍പ്പോലും 
രാജാവേ, ഞങ്ങള്‍ നിന്നെ അറിയിക്കാനാഗ്ര 
ഹിക്കുന്നു, ഞങ്ങള്‍ നിന്‍െറ ദേവന്മാരെ സേവി 
ക്കില്ല. നീ പ്രതിഷ്ഠിച്ചിരിക്കുന്ന സ്വര്‍ണ്ണ വിഗ്ര 








848 


21അതിനാല്‍ ശദ്രക്കിനെയും മേശക്കിനെയും 
അബേദ്നെഗോവിനെയും പിടിച്ചുകെട്ടി 
തീച്ചൂളയിലേക്കെറിഞ്ഞു. അവര്‍ കാല്‍ച്ചട്ടയും 
മേലങ്കിയും തൊപ്പിയും മറ്റു വസ്ത്രങ്ങളും ധരി 
ച്ചിരുന്നു. 22കല്പനയിടു മ്പോള്‍ രാജാവ്‌ വളരെ 
കൂപിതനായിരുന്നതിനാല്‍ അവര്‍ തീച്ചൂള 
വേഗം ചുടാക്കി! ചൂളയിലുള്ള ആ അഗ്നിന 
നുള നുങ്ങള്‍ ശക്തരായ ഭടന്മാരെ ദഹിപ്പിച്ചു 
കള നൂഞ്ഞു. ശദ്രക്കിനെയും മേശക്കിനെയും 
അബേനുദന്നെ ഗോവിനെയും എറിയാന്‍ 
തീയുടെ അടുത്തു ചെന്നപ്പോഴാണവര്‍ കൊല്ല 
പ്പെട്ടത്‌. ശദ്രക്കും മേശക്കും അബേദ്നെ 
ഗോവും തീയിലേക്കു വീണു. അവരെ മുറുക്കി 
ക്കെട്ടിയിരുന്നു. 

24അപ്പോള്‍ നെബൂഖദ്നേസര്‍രാജാവ്‌ ചാടി 
യെണീറ്റു. അത്ഭുതത്തോടെ അയാള്‍ തന്‍െറ 
ഉപദേഷ്ടാക്കളോടു ചോദിച്ചു, “നമ്മള്‍ മൂന്നു 
പേരെയല്ലേ കെട്ടി വരിഞ്ഞു തീയിലേക്കി 
ട്ടുള്ളൂ!” 

ഉപദേശകന്മാര്‍ പറഞ്ഞു, “അതേ, രാജാവേ!” 

മടരാജാവു പറഞ്ഞു, “നോക്കൂ! തീയ്ക്കുള്ളില്‍ 
നാലു പേര്‍ ചുറ്റിനടക്കുന്നതു ഞാന്‍ കാണുന്നു. 
അവര്‍ കെട്ടഴിഞ്ഞാണു നടക്കുന്നത്‌. അവര്‍ക്കു 
പൊള്ളിയിട്ടുമിപ്പ. നാലാമന്‍ ഒരു ദൂതനെപ്പോ 
ലെയും കാണപ്പെടുന്നു!” 





2അനന്തരം നെബൂഖദ്നേസര്‍ തീച്ചുളയുടെ 
വാതില്‍ക്കല്‍ ചെന്നു. അയാള്‍ ഉറക്കെ വിളിച്ചു, 
“ശദ്രക്‌, മേശക്‌, അബേദ്‌ നെഗോ പുറത്തു 
വരൂ! അത്ൃയന്മുന്നത ദൈവത്തിന്‍െറ ദാസ 
ന്മാരേ, പുറത്തുവരൂ!” 





അതിനാല്‍ ശദ്രക്കും മേശക്കും അബേദ്‌ നെ 
ഗോനുവും തീയില്‍നിന്നും പുറത്തുവന്നു. 
27അവര്‍ പുറത്തേക്കു വന്നപ്പോള്‍ ദേശാധികാ 
രികളും പ്രാദേശികാധികാരികളും അധികാരി 
കളന്മും രാജാവിന്‍൯ന്‍െറെ ഉപദേശകന്മാരും 
അവിടെ തിങ്ങിക്കൂടി. ശദ്രക്കിനെയും മേശക്കി 
നെയും അബേദ്നെഗോവിനെയും തീ പൊള്ളി 
ച്ചിട്ടേയില്ലെന്നവര്‍ക്കു കാണാന്‍ കഴിഞ്ഞു. 
അവരുടെ മൂടി കരിഞ്ഞിട്ടില്ല. മേലങ്കി കത്തി 
യിട്ടില്ല. തീയില്‍ ആയിരുന്നതിനന്‍െറെ മണം 
പോലുമില്ല അവര്‍ക്ക്‌. 





28അപ്പോള്‍ നെബൂഖദ്നേസര്‍ പറഞ്ഞു, 
“ശദ്രക്കിന്‍െറയും മേശക്കിന്‍െറയും അബേദ്‌ 
നെഗോവിനന്‍െറയും ദൈവത്തെ സ്തുതി ക്കുക. 
അവരുടെ ദൈവം തന്‍െറ ദൂതനെ അയച്ച്‌ 
തന്‍െറ ദാസന്മാരെ തീച്ചുളയില്‍നിന്നും രക്ഷി 
ച്ചിരിക്കുന്നു! ഇവര്‍ മൂവരും സ്വന്തം ദൈവത്തെ 
വിശ്വസിച്ചു. അവര്‍ എന്‍െറ കല്പന അനുസരി 








ഹത്തെ ഞങ്ങളാരാധിക്കുകയില്ല.” 

19അപ്പോള്‍ നെബൂഖദ്നേസര്‍രാജാവ്‌ വളരെ 
കുപിതനായി! അയാള്‍ ശദ്രക്കിനെയും 
മേശക്കിനെയും അബേദ്നെഗോവിനെയും 
വളരെ നിന്ദയോടെ നോക്കി. തീച്ചുള പതി 
വിലും ഏഴിരട്ടി ചൂടാക്കാന്‍ അയാള്‍ ഉത്തര 
വിട്ടു. 20അ നന്തരം ശദ്രക്കിനെയും 
മേശക്കിനെയും അബേദ്നെഗോവിനെയും കെ 
ട്ടിവരിയാന്‍ നെബൂഖദ്‌ നേസര്‍ കരുത്തരായ 
ഭടന്മാരില്‍ ചിലരോടു കല്ലിച്ചു. ശദ്രക്കിനെയും 
മേശക്കിനെയും അബേദ്നെഗോവിനെയും 
ചൂളയിലേക്കെറിയാന്‍൯ രാജാവ്‌ ഭടന്മാരോടു 


കല്പിച്ചു. 





ക്കാന്‍ വിസമ്മതിക്കുകയും അന്യദേവനെ ആരാ 
ധിക്കുകയോ സേവിക്കുകയോ ചെയ്യുന്നതിനേ 
ക്കാള്‍ മരിക്കാനിഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. 
22അതിനാല്‍ ഞാനിപ്പോള്‍ ഈ നിയമമുണ്ടാ 
ക്കുന്നു; ശദ്രക്കിന്‍െറെയും മേശക്കിന്‍െറയും 
അബേദ്നെഗോവിന്‍െറയും ദൈവത്തിനെതി 
രെ സംസാരിക്കുന്ന ഏതു രാജ്യക്കാരനും ഏതു 
ഭാഷക്കാരനും കഷണങ്ങളാക്കപ്പെടും. അവന്‍െറ 
വസതി ഒരു ചാരക്കുമ്പാരമാകുംവരെ കത്തിക്ക 
പ്പെടുകയും ചെയ്യും. മറ്റൊരു ദൈവത്തിനും 
തന്‍െറ ജനത്തെ ഇപ്രകാരം രക്ഷിക്കാനാവില്ല.” 
അനന്തരം രാജാവ്‌ ശദ്രക്കിനും മേശക്കിനും 
അബേദ്നെഗോവിനും കൂടുതല്‍ പ്രധാന 


849 


ജോലികള്‍ ബാബിലോണ്‍പ്രവിശ്യയില്‍ 
നല്‍കി. 


മരത്തെപ്പറ്റിയുള്ള നെബൂഖ 
ദ്നേസരിന്‍െറ സ്വപ്നം 


ദാനീയേല്‍ 4:1-23 


നിന്നിറങ്ങി വരുന്നതു ഞാന്‍ കണ്ടു. 4അവ൯ 
വളരെ ഉച്ചത്തില്‍ സംസാരിച്ചു. അവന്‍ പറ 
ഞ്ഞു, “മരം മുറിച്ചിടുക, അതിന്‍െറ ശാഖകളും 
മുറിക്കുക. ഇലകള്‍ കോതിക്കളയുക. പഴങ്ങള്‍ 
ചുറ്റും വിതറുക. മരത്തിന്‍കീഴിലുള്ള മൃഗങ്ങള്‍ 
ഓടിപ്പോകും. ഇതിന്‍െറ ശിഖരങ്ങളിലുള്ള 
പക്ഷികള്‍ പറന്നുപോകും. പക്ഷേ കുറ്റിയും 








PA ea og es വിവിധ 
രാഷ്ട്രങ്ങളും അന്യഭാഷക്കാരുമായി ലോക 


ത്തെമ്പാടും വസിക്കുന്നവര്‍ക്ക്‌ ഈ കത്ത്‌ 
അയച്ചു. 

ആശംസകള്‍: 

അത്യുന്നതനായ ദൈവം എനിക്കായി 


ചെയ്ത വീര്യപ്രവൃത്തികളും അത്ഭുതങ്ങളും 
നിങ്ങളോടു പറയാന്‍ എനിക്കു സന്തോഷ 
മുണ്ട്‌. 

അത്ഭുതപ്പെടുത്തുന്ന വീര്യപ്രവൃത്തികള്‍ 
ദൈവം ചെയ്തിരിക്കുന്നു! ശക്തമായ വീര്യപ്ര 
വൃത്തികള്‍ ദൈവം ചെയ്തിരിക്കുന്നു! ദൈവ 
ത്തിന്‍െറ രാജ്യം നിത്യമായി തുടരുന്നു; ദൈവ 
ത്തിന്‍റെ ഭരണം എല്ലാ തലമുറകള്‍ക്കും തുടരും. 

“ഞാന്‍, നെബൂഖദ്നേസര്‍, എന്‍െറ കൊട്ടാര 
ത്തിലായിരുന്നു. ഞാന്‍ സന്തുഷ്ടനും വിജയി 
യുമായിരുന്നു. 5ടഎന്നെ ഭയപ്പെടുത്തിയ ഒരു 
സ്വപ്നം ഞാന്‍ കണ്ടു. ഞാന്‍ കിടക്കയില്‍ 
കിടക്കുകയായിരുന്നു. അപ്പോള്‍ മനസ്സില്‍ 
ഞാന്‍ ചിത്രങ്ങളും ദര്‍ശനങ്ങളും കണ്ടു. അക്കാ 
രൃങ്ങളെന്നെ വളരെ ഭയപ്പെടുത്തി. അതി 
നാല്‍, ബാബിലോണിലെ സകലജ്ഞാനിക 
ളെയും എന്‍െറയടുക്കല്‍ കൊണ്ടുവരാന്‍ ഞാന്‍ 
കല്പിച്ചു. എന്തിന്‌? എന്‍െറ സ്വപ്നത്തിന്‍െറ 
അര്‍ത്ഥം എന്തെന്ന്‌ എനിക്കു പറഞ്ഞുതരുന്ന 
തിന്‌. തായാജാലക്കാരും കല്‍ദയരും വന്നപ്പോള്‍ 
അവരോടു ഞാന്‍ സ്വപ്നത്തെപ്പറ്റി പറഞ്ഞു. 
പക്ഷെ അതിന്‍െറ അര്‍ത്ഥമെന്തെന്നു പറയാന്‍ 
അവര്‍ക്കായില്ല. അവസാനം ദാനീയേൽ 
എന്‍െറയടുക്കല്‍ വന്നു. (ദാനീയേലിന്‌ എന്‍െറ 
ദൈവത്തിന്‍െറ ബഹുമാനാര്‍ത്ഥം ബേല്‍ത്ത്ശ 
സ്റ്റര്‍ എന്നു ഞാന്‍ പേരു നല്‍കുകയുണ്ടായി. 
വിശുദ്ധദൈവങ്ങളുടെ ആത്മാവ്‌ അവനോടു 
കൂടെയുണ്ട്‌.) എന്‍െറ സ്വപ്‌നത്തെപ്പറ്റി ഞാന്‍ 
ദാനീയേലിനോടു പറഞ്ഞു. “ഞാ൯ പറഞ്ഞു, 
“ബേല്‍ത്ത്ശസ്സ, സകലമായാജാലക്കാരിലും 
സമര്‍ത്ഥന്‍ നിയാണ്‌. വിശുദ്ധദൈവങ്ങളുടെ 
ആത്മാവു നിന്നിലുണ്ടെന്നു ഞാനറിയുന്നു. 
നിനക്കു മനസ്സിലാക്കാന്‍ കഴിയാത്ത ഒരു 
രഹസ്ധ്യവുമില്ലെന്നു എനിക്കറിയാം. ഞാന്‍ 
സ്വപ്നം കണ്ടതിതാണ്‌. അതിന്‌ അര്‍ത്ഥമെ 
ന്താണെന്നു പറയുക. 1കിടക്കയില്‍ ശയിക്കു 
മ്പോള്‍ എനിക്കുണ്ടായ ദര്‍ശനങ്ങള്‍ ഇവയാകു 
ന്നു. ഞാന്‍ നോക്കിയപ്പോള്‍ ഭൂമദ്ധ്യത്തിലായി 
ഒരു മരം നില്‍ക്കുന്നതു കണ്ടു. മരം വളരെ ഉയ 
രമുള്ളതായിരുന്നു. 1മരം കരുത്തോടെ വലു 
തായി വളര്‍ന്നു. മരത്തിന്‍െറ മുകളറ്റം ആകാ 
ശത്തു മുട്ടി. ഭൂമിയിലെവിടെനിന്നും അതു 
കാണാനാകുമായിരുന്നു. 12മരത്തിന്‍െറെ ഇലകള്‍ 
മനോഹരങ്ങളായിരുന്നു. അതിന്മേല്‍ ധാരാളം 
നല്ല പഴങ്ങളുണ്ടായിരുന്നു. അതില്‍ എല്ലാവര്‍ 
ക്കുമായി നിറയെ പഴങ്ങളുണ്ടായിരുന്നു. മര 
ത്തിന്‍റെ തണലില്‍ കാട്ടുമൃഗങ്ങള്‍ അഭയം 
തേടി. ശിഖരങ്ങളില്‍ കിളികള്‍ കൂടുകൂട്ടി. 
ഓരോ മൃഗവും അതില്‍നിന്നു ഭക്ഷിച്ചു. 

കിടക്കയില്‍ കിടന്നുകൊണ്ട്‌ ഞാന്‍ ദര്‍ശന 
ത്തിലെ ആ കാര്യങ്ങള്‍ കാണുകയായിരുന്നു. 
പിന്നെ ഒരു വിശുദ്ധദൂത൯ന്‍ സ്വര്‍ഗ്ഗത്തില്‍ 





























വേരുകളും നിലത്തുതന്നെ നില്‍ക്കട്ടെ. ഇരുമ്പും 
വെങ്കലവും കൊണ്ടുള്ള ഒരു പട്ട അതിനെ 
ചുറ്റിയിടുക. കുറ്റിയും വേരുകളും പുല്ലു കളാല്‍ 
പൊതിയപ്പെട്ട അവിടെ നില്‍ക്കും. കാട്ടുമൃഗ 
ങ്ങള്‍ക്കും വയലിലെ ചെടികള്‍ക്കുമിടയില്‍ 
അതു കഴിയും. അതു ഹിമകണങ്ങള്‍കൊണ്ട്‌ 
നനയും. 1അയാളധികകാലം മനുഷ്യനെപ്പോ 
ലെ ചിന്തിക്കില്ല. അയാള്‍ക്കു മൃഗത്തിന്‍റെ മന 
സ്തു ലഭിക്കും. ഇതേ അവസ്ഥയില്‍ ഏഴ്‌ ദൂതു 
ക്കള്‍ (വര്‍ഷങ്ങള്‍) കടന്നുപോകും.” 

17വിശുദ്ധദൂതന്മാര്‍ പ്രഖ്യാപിച്ചതാണ്‌ ഈ 
ശിക്ഷ. എന്തുകൊണ്ട്‌? ജനങ്ങളുടെ സകല 
രാജ്യങ്ങളും ഭരിക്കുന്നത്‌ അത്യുന്നതനായ 
ദൈവമാണെന്ന്‌ ഭൂമിയിലെ നിവാസികള്‍ 
അറിയണമല്ലോ. ആ രാജ്യങ്ങളെ അവന്‍ തനി 
ക്കിഷ്ടമുള്ള ആര്‍ക്കും നല്‍കുന്നു. ആ രാജ്യങ്ങള്‍ 
ഭരിക്കാന്‍ ദൈവം വിനീതരെ തെരഞ്ഞെടു 
ക്കുകയും ചെയ്യുന്നു! 

18അതാണ്‌ ഞാന്‍, നെബുൂഖദ്നേസര്‍ 
രാജാവ്‌, സ്വപ്നം കണ്ടത്‌. ഇനി ബേല്‍ത്ത്ശ 
സൂര്‍(ദാനീയേല്‍), ഇതിന്‍െറ അര്‍ത്ഥമെന്താണെ 
ന്നു പറയുക. എന്‍െറ രാജ്യത്തെ ജ്ഞാനികള്‍ 
ക്കൊന്നും ആ സ്വപ്നത്തിന്‍റെ അര്‍ത്ഥം പറ 
ഞ്ഞു തരാന്‍ കഴിഞ്ഞില്ല. പക്ഷേ ബേല്‍ത്ത്ശ 
സൂര്‍, വിശുദ്ധദൈവങ്ങളുടെ ആത്മാവു നിന്നി 
ലുള്ളതിനാല്‍ നിനക്കു ആ സ്വപ്നം വ്യാഖ്യാ 
നിക്കാന്‍ കഴിയും. 


19അപ്പോള്‍ ബേല്‍ത്ത്ശസ്സര്‍ എന്നും പേരുള്ള 
ദാനീയേൽ ഒരു മണിക്കൂറോളം ശാന്തനായി 
രുന്നു. ചിന്തിച്ച കാര്യങ്ങള്‍ അവനെ പരിഭ്ൂമി 
പ്പിച്ചിരുന്നു. അതിനാല്‍ രാജാവു പറഞ്ഞു, 
“ബേല്‍ത്ത്ശസ്സര്‍, സ്വപ്നമോ അതിന്‍െറ അര്‍ 
ത്ഥമോ നിന്നെ ഭയപ്പെടുത്താതിരിക്കട്ടെ.” 

അപ്പോള്‍ ദാനീയേല്‍ രാജാവിനു മറുപടി 
നല്‍കി, “എന്‍െറ പ്രഭോ, സ്വപ്നം അങ്ങയുടെ 
ശത്രുക്ക ളെപ്പറ്റിയുള്ളതാണെങ്കില്‍ എന്നു 
ഞാനാശിക്കുന്നു. സ്വപ്നത്തിന്‍റെ അര്‍ത്ഥം 
അങ്ങയുടെ എതിരാളികളെപ്പറ്റിയുള്ളതുമായി 
രിക്കട്ടെ. 2021സ്വപ്നത്തില്‍ അങ്ങ്‌ ഒരു മരം 
കണ്ടു. മരം വലുതായും കരുത്തോടെയും ആകാ 
ശംമുട്ടെ വളര്‍ന്നു. അത്‌ ഭൂമിയിലെവിടെ നിന്നാ 
ലും കാണാനാകും. അതിന്‍റെ ഇലകള്‍ മനോ 
ഹരമായിരുന്നു. നിറയെ പഴങ്ങളുമുണ്ടായിരു 
ന്നു അതില്‍. ആ പഴങ്ങള്‍ എല്ലാവര്‍ക്കും സമൃദ്ധ 
മായ ആഹാരമായിത്തീര്‍ന്നു. അത്‌ കാട്ടുമൃഗങ്ങ 
ള്‍ക്ക്‌ അഭയസ്ഥാനമായി. ശാഖകള്‍ കിളിക 
ള്‍ക്കു കൂടുകൂട്ടാന്‍ ഒരിടമായി. അതാണ്‌ അങ്ങു 
കണ്ട മരം. 22രാജാവേ, ആ മരം അങ്ങു തന്നെയാ 
കുന്നു! അങ്ങ്‌ മഹാനും ശക്തനുമായിരിക്കുന്നു. 
ആകാശം മുട്ടെ വളര്‍ന്ന ആ മരം പോലെയാ 
കുന്നു അങ്ങ്‌. അങ്ങയുടെ ശക്തി ഭൂമിയുടെ 
വിദൂരതകള്‍ വരെയെത്തുകയും ചെയ്യുന്നു. 

23“രാജാവേ, സ്വര്‍ഗ്ഗത്തില്‍ നിന്നൊരു വിശു 
ദ്ധദൂത൯ന്‍ ഇറങ്ങിവരുന്നത്‌ അങ്ങു കണ്ടു. അവന്‍ 
പറഞ്ഞു, “മരം മുറിച്ചിട്ടു നശിപ്പിക്കുക. കുറ്റി 
യില്‍ ഒരു ഓട്ടിരുമ്പുപട്ട കൊണ്ടു ചുറ്റുക. 








ദാനീയേല്‍ 4:24-5:6 


എന്നിട്ട കുറ്റിയും വേരും നിലത്തുപേക്ഷിക്കുക. 
അതിനെ വയലില്‍ പൂല്ലുകള്‍ക്കിടയിലൂപേ 
ക്ഷിക്കുക. അത്‌ ഹിമകണം കൊണ്ടു നനയും. 
അവന്‍ ഒരു കാട്ടുമൃഗത്തെപ്പപോൊലെ കഴിയും. 
അതേ അവസ്ഥയില്‍ ഏഴ്‌ ഉടുതുക്കള്‍ (വര്‍ഷ 
ങ്ങള്‍) കടന്നു പോകും.” 

24“രാജാവേ, ഇതാണു സ്വപ്നത്തിന്‍റെറ 
അര്‍ത്ഥം. അത്യുന്നതനായ ദൈവം എന്‍െറ 
പ്രഭൂവായ രാജാവിന്‌ ഇതൊക്കെ സംഭവിക്കു 
മെന്ന്‌ കല്ലിചിരിക്കുന്നു. 25നെബുഖദ്നേസര്‍ 
രാജാവേ, അങ്ങ്‌ മനുഷ്യരില്‍നിന്ന്‌ അകറ്റപ്പെ 
ടും. അങ്ങ്‌ കാട്ടുമൃുഗങ്ങള്‍ക്കിടയില്‍ വസിക്കും. 
അങ്ങ്‌ കന്നുകാലിയെപ്പോലെ പുല്ലു തിന്നും. 
അങ്ങ്‌ ഹിമകണം കൊണ്ടു നനയുകയും 
ചെയ്യും. ഏഴ്‌ ദൂതുക്കള്‍ (വര്‍ഷങ്ങള്‍) കടന്നു 
പോകുമ്പോള്‍ അങ്ങ്‌ ഈ പാഠം പഠിക്കും. 
അത്യുന്നതനായ ദൈവം മനുഷ്യരാജ്യങ്ങള്‍ ഭരി 
ക്കുന്നുവെന്നു അങ്ങ്‌ പഠിക്കും. അത്യുന്നതനായ 
ദൈവം തനിക്കിഷ്ടമുള്ളവര്‍ക്ക്‌ രാജ്യങ്ങള്‍ 
കൊടുക്കുകയും ചെയ്യുന്നു. 

26“മരത്തിന്‍െറ കുറ്റിയും വേരുകളും നിലത്തു 
പേക്ഷിക്കണമെന്നു പറഞ്ഞതിന്‍റെ അര്‍ത്ഥമി 
താകുന്നു. അങ്ങയുടെ രാജ്യം അങ്ങയ്ക്കു തിരി 
കെ നല്‍കപ്പെടും. അത്യുന്നതന്‍ (ദൈവം) അങ്ങ 
യുടെ രാജ്യം ഭരിക്കുന്നുവെന്ന്‌ അങ്ങ്‌ പഠിക്കു 
മ്പോഴാണങ്ങനെ സംഭവിക്കുക. 27അതിനാല്‍ 
രാജാവേ, ദയവായി എന്‍െറ ഉപദേശം സ്വീക 
രിച്ചാലും. അങ്ങ്‌ പാപം ചെയ്യുന്നതു നിര്‍ത്തി 
നേരായതു ചെയ്യുക. തിന്മകള്‍ ചെയ്യുന്നതു 
നിര്‍ത്തുക. പാവങ്ങളോടു ദയ കാട്ടുക. 
അപ്പോള്‍ അങ്ങ്‌ വിജയിയായി തുടര്‍ന്നേക്കാം.” 





28നെബൂഖദ്നേസര്‍രാജാവിന്‌ അതെല്ലാം 
സംഭവിച്ചു. 2930സ്വപ്നത്തിനു പന്ത്രണ്ടു മാസ 
ങ്ങള്‍ക്കു ശേഷം നെബുഖദ്നേസര്‍ ബാബിലോ 
ണിലെ തന്‍െറ കൊട്ടാരത്തിന്‍െറ മട്ടുപ്പാവി 
ലൂടെ ഉലാത്തുകയായിരുന്നു. മട്ടുപ്പാവില്‍വച്ച്‌ 
രാജാവു പറഞ്ഞു, “ബാബിലോണിനെ നോ 
ക്കുക! ഞാ൯ന്‍ ഈ മഹാനഗരം പണിതു. ഇതെ 
ന്‍െറ കൊട്ടാരമാകുന്നു! എനെറെ ശക്തികൊണ്ടാ 
ണ്‌ ഞാന്‍ ഈ മഹത്തായ സ്ഥലം പണിതീര്‍ 
ത്തത്‌. എന്‍െറ മഹത്വം കാണിക്കുന്നതിനാണ്‌ 
ഞാന്‍ ഈ സ്ഥലം പടുത്തുയര്‍ത്തിയത്‌!” 

31ഈ വാക്കുകള്‍ അവന്‍െറ വായിലിരിക്കു 
മ്പോള്‍ത്തന്നെ സ്വര്‍ഗ്ഗത്തില്‍ നിന്നൊരുശബ്ദം 
വന്നു. ശബ്ദം പറഞ്ഞു, “നെബൂഖദ്നേസര്‍ 
രാജാവേ, ഇതെല്ലാം നിനക്കൂ സംഭവിക്കും. രാജാ 
വെന്ന നിലയിലുള്ള നിന്‍െറ ശക്തി എടുക്ക 
പ്പെട്ടിരിക്കുന്നു. 32നീ മനുഷ്യരില്‍നിന്നും ഓടിക്ക 
പ്പെടും. നീ കാട്ടുതൃഗങ്ങള്‍ക്കൊപ്പം വസിക്കും. 
പശുവിനെപ്പോലെ നീ പുല്ലു തിന്നും. നീ 
നിന്‍െറ പാഠം പഠിക്കും മുമ്പ്‌ ഏഴ്‌ ഉദുതുക്കള്‍ 
(വര്‍ഷങ്ങള്‍) കടന്നുപോകും. അപ്പോള്‍ അത്യു 
ന്നതദൈവം മനുഷ്യരുടെ രാജ്യങ്ങളെ ഭരിക്കുന്നു 
വെന്ന്‌ നീ പഠിക്കും. അത്യുന്നതനായ ദൈവം 
രാജ്യങ്ങള്‍ തനിക്കിഷ്ടമുള്ളവര്‍ക്കു നല്‍കുക 
യും ചെയ്യുന്നു.” 

ഉടനടി അതെല്ലാം സംഭവിച്ചു. നെബൂഖദ്‌ 
നേസര്‍ മനുഷ്യര്‍ക്കിടയില്‍നിന്നും ഓടിക്കപ്പെ 














850 


ത്തിന്‍റെ അവസാനം ഞാന്‍, നെബൂഖദ്‌ 
നേസര്‍, മുകളില്‍ സ്വര്‍ഗ്ഗത്തിലേക്കു നോക്കി. 
എന്‍റെ മനസ്സുവീണ്ടും ശരിയാകുകയും 
ചെയ്തു. പിന്നെ ഞാന്‍ അത്യുന്നതനായ ദൈ 
വത്തെ സ്തുതിച്ചു. നിത്യമായി ജീവിക്കുന്ന 
അവനു ഞാന്‍ ആദരവും തേജസ്ധും നല്‍കി. 

ദൈവം എന്നെന്നേക്കും ഭരിക്കുന്നു! എല്ലാ 
തലമുറകളിലേക്കും അവന്‍െറ രാജ്യം തുടരുന്നു. 

ഭൂമിയിലെ മനുഷ്യരെല്ലാം സത്യമായും 
പ്രമാണികളല്പ. സ്വര്‍ഗ്ഗീയശക്തികളോടും ഭൂമി 
യിലെ മനുഷ്യരോടും ദൈവം തനിക്കിഷ്ടമു 
ള്ളതു ചെയ്യുന്നു. അവന്‍െറ ശക്തമായ കര 
ങ്ങളെ തടയാന്‍ ആര്‍ക്കുമാവില്ല! അവന്‍െറ 
പ്രവൃത്തികളെ ആര്‍ക്കും ചോദ്യം ചെയ്യാനാ 
വില്ല! 








അതിനാല്‍ ദൈവം അപ്പോള്‍ എനിക്കു 
സ്വബുദ്ധി തിരിച്ചുതന്നു. രാജാവെന്നനില 
യിലുള്ള എന്‍െറ പ്രതാപവും ശക്തിയും 
അവന്‍ തിരിച്ചുതന്നു. എന്‍െറ ഉപദേഷ്ടാ 
ക്കളും രാജകീയപ്രഭുക്കന്മാരും വീണ്ടും 
എന്‍െറ ഉപദേശം തേടാന്‍ തുടങ്ങി. ഞാന്‍ 
വീണ്ടും രാജാവായി. ഞാന്‍ പണ്ടത്തെക്കാ 
ളും ശ്രേഷ്ഠനും ശക്തനുമായിത്തീരുകയും 
ചെയ്തു. 37ഇപ്പോള്‍ ഞാന്‍, നെബൂഖദ്നേ 
സര്‍, സ്വര്‍ഗ്ഗത്തിലെ രാജാവിന്‌ സ്തോത്ര 
വും ആദരവും ന നല്‍കി. അവന്‍ 
ചെയ്യുന്നതെല്ലാം ശരി. അവനെപ്പോഴും 
നീതിമാന്‍. അഹങ്കാരികളെ വിനീതരാ 


ക്കാന്‍ പോന്നവന്‍൯! 
5 ബേല്‍ശസ്സൂര്‍രാജാവ തന്‍െറ ആയിരം ഉദ്യോ 

ഗസ്ഥന്മാര്‍ക്കായി ഒരു വലിയ വിരുന്നു 
നല്‍കി. രാജാവ്‌ അവരോടൊപ്പം വീഞ്ഞു കുടി 
ക്കുകയായിരുന്നു. ബേല്‍ശസ്സര്‍ വീഞ്ഞു കുടി 
ച്ചുകൊണ്ടിരിക്കവേ തന്‍െറ ദാസന്മാരോടു 
സ്വര്‍ണ്ണ-വെള്ളിക്കോപ്പകള്‍ കൊണ്ടുവരാന്‍ 
കല്പിച്ചു. അയാളുടെ പിതാവ്‌ നെബൂഖദ്നേ 
സര്‍ യെരുശലേമിലെ ആലയത്തില്‍നിന്നും 
കൊണ്ടുവന്ന കോപ്പകളാണിവ. തന്‍െറ പ്രഭൂജ 
നങ്ങളും ഭാര്യമാരും അടിമപ്പെണ്ണുങ്ങളും ആ 
കോപ്പയില്‍നിന്നും കുടിക്കണമെന്ന്‌ ബേല്‍ശസ്സ 
ര്‍രാജാവ്‌ ആഗ്രഹിച്ചു. “അതിനാലവര്‍ യെരൂശ 
ലേമിലെ ദേവാലയത്തില്‍നിന്നും എടുത്തി 
രുന്ന സ്വര്‍ണ്ണക്കോപ്പുകള്‍ കൊണ്ടുവന്നു. രാജാ 
വും ഭാര്യമാരും ഉദ്യോഗസ്ഥന്മാരും അടിമപ്പെ 
ണ്ണുങ്ങളും അവയില്‍നിന്നും കുടിച്ചു. കുടിച്ചു 
കൊണ്ടിരിക്കവേ അവര്‍ തങ്ങളുടെ വ്യാജദൈ 
വങ്ങളെ സ്തുതിക്കുന്നുമുണ്ടായിരുന്നു. ആ ദേവ 
ന്മാര്‍ക്ക്‌ അവര്‍ സ്തോത്രങ്ങള്‍ നല്‍കി. ആ 
ദേവന്മാരാകട്ടെ, സ്വര്‍ണ്ണവും വെള്ളിയും ഓടും 
ഇരുമ്പും തടിയും കല്ലും ഒക്കെക്കൊണ്ടു നിര്‍മ്മി 
ക്കപ്പെട്ട വെറുംപ്രതിമകളായിരുന്നു. 

അപ്പോള്‍ പെട്ടെന്ന്‌ ഒരാളുടെ കൈപ്രത്ൃ 
ക്ഷമായി ചുമരില്‍ എഴുതാന്‍ തുടങ്ങി. വിരലു 
കള്‍ മതിലിനന്‍െറ കൂമ്മായക്കൂട്ടില്‍ കോറിയിട്ടു. 
രാജകൊട്ടാരത്തില്‍ വിളക്കുകാലിനു സമീപ 
മുള്ള ചുമരിലാണ്‌ കൈ എഴുതിയത്‌. എഴുതി 











ചുമരെഴുത്ത്‌ 





























ട്ടു. അവന്‍ പശുവിനെപ്പോലെ പുല്ലു തിന്നാന്‍ 
തുടങ്ങി. ഹിമകണങ്ങളാല്‍ അവന്‍ നനഞ്ഞു. 
കഴുകന്‍െറെ തൂവലുകള്‍ പോലെ അവന്‍െറ 
തലമുടി വളര്‍ന്നു. അയാളുടെ നഖങ്ങള്‍ പക്ഷി 
യുടേതുപോലെ വളര്‍ന്നു. 4പിന്നെ ആ സമയ 





ക്കൊണ്ടിരുന്ന കൈ രാജാവ്‌ കാണുന്നുണ്ടായി 
രുന്നു. 

ബേല്‍ശസ്സര്‍രാജാവ്‌ വല്ലാതെ ഭയന്നു. അയാ 
ളുടെ മുഖം വിളറിവെളുക്കുകയും ഭയംകൊണ്ട്‌ 
മുട്ടുകള്‍ കൂട്ടിയിടിക്കുകയും ചെയ്തു. കാലു 


൭51 


കള്‍ ദുര്‍ബലമായതിനാലവന്‍ എഴുന്നേറ്റ്‌ നില്‍ 
ക്കാന്‍കൂടി കഴിഞ്ഞില്ല. 7രാജാവ്‌ മായാജാലക്കാ 
രെയും കല്‍ദയരെയും തന്‍െറയടുത്തേക്കു 
കൊണ്ടുവരാന്‍ കല്‍പ്പിച്ചു. ഈ ജ്ഞാനികളോട 
യാള്‍ പറഞ്ഞു, “ഈ എഴുത്തുവായിച്ച്‌ അതി 
ന്‍റെ അര്‍ത്ഥം പറഞ്ഞുതരുന്ന ആര്‍ക്കും 
ഞാനൊരു സമ്മാനം തരും. അയാള്‍ക്കു ഞാന്‍ 
ഉത വസ്ത്രങ്ങള്‍ നല്‍കും. അവന്‍െറ കഴു 
ത്തില്‍ ഞാനൊരു മാലയണിയിക്കും. അവനെ 
ഞാന്‍ രാജ്യത്തിലെ മൂന്നാമത്തെ ഉന്നതഭരണാ 
ധിപനാക്കും.” 

അതിനാല്‍ രാജാവിന്‍െറ ജ്ഞാനികളെല്ലാം 
വന്നു. പക്ഷേ എഴുതിയിരിക്കുന്നതു വായി 
ക്കാന്‍ അവര്‍ക്കായില്ല. അതിന്‍റെ അര്‍ത്ഥം 
അവര്‍ക്കു മനസ്സിലായില്ല. “ബേല്‍ശസ്സറൂര്‍രാജാ 
വിററ ഉദ്യോഗസ്ഥന്മാര്‍ പരിഭ്രമിച്ചു. രാജാ 
വാകട്ടെ കൂടുതല്‍ ഭയചകിതനും വ്യാകുലനു 
മായി. അയാളുടെ മുഖം ഭയന്നു വിളറിയിരുന്നു. 

10അനന്തരം രാജാവിന്‍െറ അമ്മ ആ വിരുന്നു 
നടക്കുന്നിടത്തേക്കു വന്നു. രാജാവിന്‍െറയും 
രാജകീയ ഉദ്യോഗസ്ഥന്മാരുടെയും ശബ്ദങ്ങള്‍ 
അവള്‍ കേട്ടു. അവള്‍ പറഞ്ഞു, “രാജാവ്‌ 
നീണാള്‍ വാഴട്ടെ! ps നിന്‍െറ മുഖം 
ഭയം കൊണ്ട്‌ ഇങ്ങനെ വിളറാതിരിക്കട്ടെ! 1വി 
ശുദ്ധ ദൈവങ്ങളുടെ ആത്മാക്കളുള്ള ഒരാള്‍ 
നിന്‍െറ രാജ്യത്തുണ്ട്‌. രഹസ്യങ്ങളറിയാന്‍ തനി 
ക്കാവുമെന്ന്‌ അയാള്‍ നിന്‍െറ പിതാവിന്‍െറ 
കാലത്തു തന്നെ തെളിയിച്ചിട്ടുണ്ട. താന്‍ വളരെ 
സമര്‍ത്ഥനും വിവേകിയുമാണെന്ന്‌ അവന്‍ 
കാണിച്ചു. ഇക്കാര്യങ്ങളില്‍ താന്‍ ദേവന്മാരെ 
പോലെയാണെന്ന്‌ അവന്‍ കാണിച്ചു. നിന്‍െറ 
പിതാമഹന്‍ നെബൂഖദ്നേസര്‍രാജാവ്‌ അയാ 
ളെ സകല ജ്ഞാനികളുടെയും ചുമതലക്കാര 
നാക്കി. മായാജാലക്കാരെയും കല്‍ദയരെയും 
അവന്‍ ഭരിച്ചു. 2ഞാ൯ന്‍ പറഞ്ഞുവരുന്നയാ 
ളുടെ പേര്‍ ദാനീയേൽ എന്നാകുന്നു. രാജാവ്‌ 
അവന്‍ ബേല്‍ത്ത്ശസ്സര്‍ എന്നു പേരു നല്‍കി. 
ബേല്‍ത്ത്ശസ്സര്‍ അതിസമര്‍ത്ഥനും എല്ലാം 








ദാനീയേൽ 5:7-25 


നിനക്കു ഞാന്‍ ഈതവസ്ത്രങ്ങള്‍ തരികയും 
കഴുത്തില്‍ സ്വര്‍ണ്ണമാല അണിയിക്കുകയും 
ചെയ്യും. പിന്നെ നീ ഈ രാജ്യത്തെ മൂന്നാമത്തെ 
ഉന്നതാധികാരിയുമാകും.” 
17അപ്പോള്‍ രാജാവിനു ദാനീയേല്‍ മറുപടി 
നല്‍കി. ദാനീയേല്‍ പറഞ്ഞു, “ബേല്‍ശസ്സറൂര്‍രാ 
ജാവേ, സമ്മാനങ്ങളൊക്കെ അങ്ങു വച്ചുകൊ 
ള്ളുക, അല്ലെങ്കില്‍ മറ്റാര്‍ക്കെങ്കിലും കൊടുത്തു 
കൊള്ളുക. പക്ഷേ, അങ്ങയ്ക്കായി ചുവരെഴു 
ത്തു ഞാന്‍ വായിക്കാം. അതിന്‍റെ അര്‍ത്ഥമെ 
ന്തെന്നു വിശദീകരിക്കുകയും ചെയ്യാം. 
18“രാജാവേ, അത്യുന്നതനായ ദൈവം അങ്ങ 
യുടെ പിതാമഹന്‍ നെബുഖദ്നേസരിനെ 
വളരെ മഹാനും ശക്തനുമായ രാജാവാക്കി. ദൈ 
വം അദ്ദേഹത്തെ വളരെ പ്രമാണിയാക്കി. 19നിര 
വധി രാജ്യക്കാരും നിരവധി ഭാഷക്കാരും നെബൂ 
ഖദ്നേസരിനെ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. 
എന്തുകൊണ്ടെന്നാല്‍ അത്യുന്നതനായ ദൈവം 
അദ്ദേഹത്തെ വളരെ പ്രമാണിയായ രാജാവാ 
ക്കി. നെബൂഖദ്നേസരിന്‌ ആരെങ്കിലും മരിക്ക 
ണമെന്ന്‌ തോന്നിയാല്‍ അയാളവനെ വധിക്കു 
കയും ഒരുവന്‍ ജീവിക്കണമെന്നു തോന്നിയാല്‍ 
അവനെ അയാളതിനനുവദിക്കുകയും ചെയ്തി 
രുന്നു. പ്രമാണികളാകേണ്ടവരെ അദ്ദേഹം പ്രമാ 
ണിയാക്കിയിരുന്നു. പ്രമാണികളല്ലാതാകേണ്ട 
വരെ അദ്ദേഹം അങ്ങനെയുമാക്കിയിരുന്നു. 
20“എന്നാല്‍ നെബൂഖദ്നേസര്‍ അഹങ്കാരി 
യും കഠിനഹൃദയനുമായിത്തീര്‍ന്നു. അതിനാല്‍ 
അദ്ദേഹത്തിന്‍െറ ശക്തി അദ്ദേഹത്തില്‍നിന്നും 
എടുക്കപ്പെട്ടു. അദ്ദേഹത്തിന്‍െറ രാജസിംഹാസ 
നം എടുത്തുമാറ്റ പ്പെടുകയും മഹത്വം കുറയ്ക്ക 
പ്പെടുകയും ചെയ്തു. 2അനന്തരം നെബൂഖ 
ദ്നേസര്‍ മനുഷ്യര്‍ക്കിടയില്‍നിന്നും ഓടിക്ക 
പ്പെട്ടു. അദ്ദേഹത്തിന്‍െറ മനസ്സ്‌ മൃഗങ്ങളുടേതു 
പോലെയായി. അദ്ദേഹം കാട്ടുകഴുതകള്‍ക്കൊ 
ം കഴിയുകയും പശുവിനെപ്പോലെ പുല്ലു 
തിന്നുകയും ചെയ്തു. അദ്ദേഹം മഞ്ഞു കൊണ്ടു 
നനഞ്ഞു. അദ്ദേഹം തന്‍െറ പാഠം പഠിക്കുംവരെ 














അറിയാവുന്നവനുമാകുന്നു. അവന്‍ സ്വപ്ന 
ങ്ങള്‍ വ്യാഖ്യാനിക്കാം, രഹസ്യങ്ങള്‍ വിശദീക 
രിക്കാം, കഠിനപ്രശ്നങ്ങള്‍ക്കുത്തരം കാണാം. 
ദാനീയേലിനെ വിളിക്കുക. ചുവരെഴുത്തിന്‍െറ 
അര്‍ത്ഥം അവന്‍ പറഞ്ഞുതരും.” 
13അതിനാലവര്‍ ദാനീയേലിനെ രാജാവി 
ന്‍െറയടുത്തേക്കു കൊണ്ടുവന്നു. രാജാവ്‌ ദാനീ 
യേലിനോടു പറഞ്ഞു, “യെഹൂദയില്‍നിന്നും 
എന്‍െറ പിതാവ്‌ പ്രവാസികളിലൊരുവനായി 
പിടിച്ചു കൊണ്ടുവന്ന നിന്‍െറ പേര്‍ ദാനീ 
യേല്‍ എന്നല്ലേ? നിന്നില്‍ ദേവന്മാരുടെ 
ആത്മാക്കളുണ്ടെന്ന്‌ ഞാന്‍ കേട്ടിരിക്കുന്നു. നീ 
രഹസ്യങ്ങളറിയുന്നവനെന്നും അതിസമര്‍ത്ഥ 
നും വലിയ ജ്ഞാനിയുമാണെന്നും ഞാന്‍ കേട്ടി 
രിക്കുന്നു. 15ഈ ചുവരെഴുത്തു വായിക്കാന്‍ 
ജ്ഞാനികളെയും മായാജാലക്കാരെയും വരു 
ത്തിയിരുന്നു. ഈ ചുവരെഴുത്തിനെറ അര്‍ത്ഥം 
വിശദമാക്കാന്‍ ഞാനവരോടാവശ്യപ്പെട്ടു. 
പക്ഷേ ഈ ചുവരെഴുത്ത്‌ വിശദീകരിക്കാന്‍ 
അവര്‍ക്കു കഴിഞ്ഞില്ല. 1നിന്നെപ്പുറ്റി ഞാന്‍ 
കേട്ടിരിക്കുന്നു. കാര്യങ്ങള്‍ വ്യാഖ്യാനിക്കാനും 
കഠിനമായ പ്രശ്നങ്ങള്‍ക്ക്‌ ഉത്തരം കണ്ടെത്താ 
നും നിനക്കാകുമെന്ന്‌ ഞാന്‍ കേട്ടിട്ടുണ്ട്‌. ഈ 
ചുവരിലെഴുതിയിരിക്കുന്നത്‌ എനിക്കുവേണ്ടി 
വായിച്ചു വ്യാഖ്യാനിച്ചു തന്നാല്‍ നിനക്കായി 
ഞാന്‍ ചെയ്യുന്നത്‌ ഇതൊക്കെയായിരിക്കും: 


























ഇതൊക്കെ സംഭവിച്ചു. പിന്നെ, സര്‍വ്വശക്ത 
നായ ദൈവമാണ്‌ മനുഷ്യരുടെ രാജ്യത്തെ ഭരി 
ക്കുന്നതെന്ന്‌ അദ്ദേഹം പഠിച്ചു. അത്യുന്നതനായ 
ദൈവം തനിക്കിഷ്ടമുള്ളവരെ രാജ്യഭരണം 


ഏലിക്കുകയും ചെയ്യുന്നു. 





22*എന്നാല്‍ ബേല്‍ശസ്സ്റര്‍, നിനക്കിക്കാര്യ 
ങ്ങള്‍ അറിയുകയും ചെയ്യാം! നീ നെബൂഖദ്നേ 
സരിനന്‍െറെ ചെറുമകനാകുന്നു. എന്നിട്ടും നീ 
വിനീതനായിട്ടില്ല. 23ഇല്പ, നീ വിനീതനായിട്ടേ 
യില്ല. പകരം നീ സ്വര്‍ഗ്ഗസ്ഥനായ യഹോവ 
യ്ക്കെതിരെ തിരിഞ്ഞു. യഹോവയുടെ ആലയ 
ത്തിലെ പാനപാത്രങ്ങള്‍ കൊണ്ടുവരാന്‍ നീ 
കല്ലിച്ചു. പിന്നെ, നീയും നിന്‍െറ രാജകീയ 
ഉദ്യോഗസ്ഥന്മാരും നിന്‍െറ ഭാര്യമാരും ദാസിമാ 
രും ആ കോപ്പകളില്‍നിന്നും കുടിച്ചു. സ്വര്‍ണ്ണം, 
വെള്ളി, വെങ്കലം, ഇരുമ്പ്‌, തടി, കല്ല്‌ എന്നിവ 
കൊണ്ടുള്ള ദേവന്മാരെ നീ സ്തുതിച്ചു. അവ 
യഥാര്‍ത്ഥ ദൈവങ്ങളല്പ. അവര്‍ക്കു കാണാനാ 
വില്ല, കേൾക്കാനാവില്ല, ഒന്നും മനസ്സിലാവുക 
യൂമില്പ. നിന്‍െറ ജീവിതത്തിന്മേലും നിന്‍െറ 
സകലപ്രവൃത്തികളിന്മേലും അധികാരമുള്ള 
ദൈവത്തെ നീ ആദരിക്കുന്നില്ല. 24അങ്ങനെ, 
അതിനാല്‍, ദൈവം ആ കൈയെ ചുമരിലെഴു 
താനയച്ചു. 25ചുവരിലെഴുതിയിരിക്കുന്ന വാക്കു 
കള്‍ ഇവയാകുന്നു: 

















ദാനീയേല്‍ 5:26-6:16 


മെനേ, മെനേ, തെക്കേല്‍, ഈഫര്‍സീന്‍൯. 

26“ഈ വാക്കുകളുടെ അര്‍ത്ഥം ഇതാകുന്നു: 

മെനേ: 

നിന്‍െറ രാജ്യം അവസാനിക്കുംവരെയുള്ള 
ദിനങ്ങള്‍ ദൈവം എണ്ണിയിരിക്കുന്നു. 

2തെക്കേല്‍: 

നീ തുലാസ്റസ്റില്‍ തൂക്കഒ 
പോരാത്തവനെന്നു കണ്ടിര 

2൭നഫര്‍സീന്‍: 

നിന്‍െറ രാജ്യം നിന്നില്‍ നിന്നെടുക്കപ്പെട്ടു 
കൊണ്ടിരിക്കുന്നു. അത്‌ മേദ്യര്‍ക്കും പാര്‍സികള്‍ 
ക്കുമിടയില്‍ വീതിക്കപ്പെടും.” 

2അപ്പോള്‍ ദാനീയേല്‍ ഈതവസ്ത്രം ധരി 
ക്കാന്‍ ബേല്‍ശസ്സ്റര്‍ കല്പിച്ചു. അവന്‍െറ കഴു 
ത്തില്‍ സ്വര്‍ണ്ണുമാലയിടുകയും രാജ്യത്തെ ഉയ 
ര്‍ന്ന മൂന്നാം അധികാരിയെന്നു പ്രഖ്യാപിക്കുക 
യും ചെയ്തു. 30അതേ രാത്രി, ബാബിലോണു 
കാരുടെ രാജാവ്‌ ബേല്‍ശസ്സര്‍ വധിക്കപ്പെട്ടു. 
31മേദ്യനായ ദാര്യാവേശ്‌ പുതിയ രാജാവായി. 
ദാര്യാവേശിന്‌ അറുപത്തിരണ്ടോളം വയസ്സു 
ണ്ടായിരുന്നു. 


ട്ടിരിക്കുന്നു, നീ 


ക്കുന്നു. 








ദാനീയേലും സിംഹങ്ങളും 

തന്‍െറ രാജ്യം മുഴുവന്‍ ഭരിക്കുന്നതിന്‌ നൂറ്റി 

യിരുപതു പാര്‍സി ഉദ്യോഗസ്ഥരെ തെര 
ഞ്െടുക്കുകയെന്നത്‌ നല്ലൊരാശയമായിരിക്കു 
മെന്ന്‌ ദാര്യാവേള്‍ കരുതി. 2അദ്ദേഹം ആ നൂറ്റി 
യിരുപത്‌ ഉദ്യോഗസ്ഥര്‍ക്കുമേൽ ഭരണം നട 
ത്താന്‍ മൂന്നു പേരെയും തെരഞ്ഞെടുത്തു. ദാനീ 
യേല്‍ ആ മൂന്നുമേല്‍നോട്ടക്കാരിലൊരുവനായി 
രുന്നു. ആരും തന്നെ വഞ്ചിക്കാതിരിക്കുന്നതിനും 
തന്‍െറ രാജ്യത്ത്‌ തനിക്കൊന്നും നഷ്ടപ്പെടാതി 
രിക്കുന്നതിനുമാണ്‌ ഈ മൂന്നുപേരെ രാജാവ്‌ 
നിയോഗിച്ചത്‌. 3താ൯ മറ്റു മേല്‍നോടുക്കാരെ 
ക്കാള്‍ ഭേദമാണെന്ന്‌ ദാനീയേൽ സ്വയം തെളി 
യിച്ചു. തന്‍െറ സല്‍സ്വഭാവംകൊണ്ടും മഹ 
ത്തായ കഴിവുകള്‍ കൊണ്ടുമാണ്‌ ദാനീയേൽ 
ഇതു ചെയ്തത്‌. രാജാവ്‌ ദാനീയേലില്‍ വളരെ 
സന്തുഷ്ടനായി. അയാളെ രാജ്യത്തിന്‍െറ മുഴു 
വന്‍ അധികാരിയാക്കാ൯ അദ്ദേഹം ആലോചി 





852 


പ്രമാണിമാരും അധിപന്മാരും ഉപദേഷ്ടാക്കളും 
അധികാരികളുമൊക്കെ ചില തീരുമാനങ്ങള്‍ 
എടുത്തിട്ടുണ്ട്‌. രാജാവ്‌ ഇതൊരു നിയമമാക്ക 
ണം. എല്ലാവരും ഈ നിയമം അനുസരിക്കണം. 
ആ നിയമം ഇതാകുന്നു: രാജാവേ നീയൊഴികെ 
ആരെങ്കിലും ഏതെങ്കിലും ദേവനോടോ 
വ്യക്തിയോടോ അടുത്ത മുപ്പതു ദിവസത്തേ 
ക്കു പ്രാര്‍ത്ഥിക്കുകയാണെങ്കില്‍ അയാള്‍ സിം 
ഹക്കൂട്ടിലേക്കു എറിയപ്പെടണം. ഇനി, 
രാജാവേ, നിയമം ഏര്‍പ്പെടുത്തി ഒരു കടലാസ്റ്റി 
ലെഴുതിയിരിക്കുന്നത്‌ ഒപ്പു വച്ചാലും. അങ്ങനെ 
ആ നിയമം ലംഘിക്കപ്പെടാതിരിക്കുമല്ലോ. 
എന്തുകൊണ്ടെന്നാല്‍ മേദ്ൃരുടെയും പാര്‍സിക 
ളുടെയും നിയമങ്ങള്‍ റദ്ദാക്കുവാനോ മാറ്റുവാ 
നോ കഴിയില്ല.” 9അതിനാല്‍ ദാര്യാവേശുരാ 
ജാവ്‌ നിയമം നടപ്പാക്കി ഒപ്പു വച്ചു. 

10ദാനീയേല്‍ ദിവസവും മൂന്നുനേരവും 
ദൈവത്തോടു പ്രാര്‍ത്ഥിച്ചു. എന്നും മൂന്നു നേര 
വും ദാനീയേൽ മുട്ടുകുത്തിനിന്ന്‌ പ്രാര്‍ത്ഥിക്കു 
കയും ദൈവത്തെ വാഴ്ത്തുകയും ചെയ്തു. 
പുതിയ നിയമത്തെ്പറ്റി കേട്ടപ്പോള്‍ ദാനീ 
യേല്‍ തന്റെ വസത്‌ യിലേക്കു പോയി. വീടി 
ന്‍െറ മുകളിലത്തെ നിലയിലുള്ള തന്‍െറ മുറി 
യിലേക്കാണയാള്‍ പോയത്‌. യെരൂശലേമിലേ 
ക്കു തുറന്നിട്ട ജനാലയുടെ അടുത്തേക്കു ചെന്ന്‌ 
ദാനീയേൽ മുട്ടിലിരുന്ന്‌ പതിവുപോലെ പ്രാര്‍ 
ത്ഥിച്ചു. 

1അനന്തരം അവര്‍ സംഘമായി വന്ന്‌ ദാനീ 
യേലിനെ കണ്ടെത്തി. അവന്‍ പ്രാര്‍ത്ഥിക്കു 
ന്നതും ദൈവത്തോടു സഹായം തേടുന്നതും 
അവര്‍ കണ്ടു. അതിനാലവര്‍ രാജാവിന്‍െറയ 
ടുത്തേക്കു പോയി. അവര്‍ അദ്ദേഹമുണ്ടാക്കിയ 
നിയമത്തെപ്പറ്റി അദ്ദേഹത്തോടു സംസാരിച്ചു. 
അവര്‍ പറഞ്ഞു, “ദാര്യാവേശുരാജാവേ, അടു 
ത്ത മുപ്പതുദിവസങ്ങളില്‍ രാജാവായ അങ്ങ 
യോടൊഴികെ ഒരു ദേവനോടോ മനുഷ്യനോ 
ടോ ആരെങ്കിലും പ്രാര്‍ത്ഥിച്ചാല്‍ അവനെ 
സിംഹക്കൂട്ടിലെറിയുമെന്ന്‌ അങ്ങു കല്പനയാ 
യിട്ടു ഒപ്പുവച്ചിട്ടുണ്ടല്ലോ. അങ്ങ്‌ ആ നിയമം 
ഒപ്പു വച്ചിട്ടില്ല?” 

















ച്ചു. “എന്നാല്‍ ഇതേപ്പറ്റി കേട്ട മറ്റു മേല്‍നോട്ട 
ക്കാരും അധിപന്മാരും വളരെ അസ്ധൂയക്കാരായി. 
അവര്‍ ദാനീയേലിനെ കുറ്റപ്പെടുത്താന്‍ കാര 
ണങ്ങള്‍ കണ്ടെത്താന്‍ ശ്രമിച്ചു. അതിനാല്‍ 
അവര്‍ സര്‍ക്കാര്‍കാര്യങ്ങളില്‍ ദാനീയേലിന്‍െറെ 
ഓരോ പ്രവൃത്തികളും നിരീക്ഷിച്ചു. പക്ഷേ 
അവര്‍ക്കു ദാനീയേലില്‍ ഒരു കുറ്റവും കണ്ടെ 
ത്താനായില്ല. അതിനാല്‍ അവര്‍ക്ക്‌ അവന്‍ 
എന്തെങ്കിലും തെറ്റു ചെയ്തതായി ആരോപി 
ക്കുവാനും കഴിഞ്ഞില്ല. മനുഷ്യര്‍ക്ക്‌ ആശ്രയി 
ക്കാന്‍ കഴിയുന്ന ഒരാളായിരുന്നു ദാനീയേൽ. 
അവന്‍ രാജാവിനെ വഞ്ചിച്ചില്ല. കഠിനാ 
ദ്ധ്വാനം ചെയ്യുകയും ചെയ്തു. 

അവസാനം അവര്‍ പറഞ്ഞു, “ദാനീയേൽ 
എന്തെങ്കിലും തെറ്റു ചെയ്യുന്നതായി ആരോപി 
ക്കാന്‍ നമുക്ക്‌ ഒരിക്കലും ഒരു കാരണം കണ്ടെ 
ത്താന്‍ ആവില്ല. അതിനാല്‍ അവന്‍െറ ദൈവ 
ത്തിന്‍൯െറ നിയമവുമായി ബന്ധപ്പെട്ട എന്തെ 
ങ്കിലും പരാതിയ്ക്കു അടിസ്ഥാനമായി നമ്മള്‍ 
കണ്ടെത്തണം.” 

അതിനാല്‍ ആ രണ്ടു മേല്‍നോട്ടക്കാരും അധി 
പന്മാരും ഒരു സംഘമായി രാജാവിന്‍െറ അടു 
ത്തേക്കു പോയി. അവര്‍ പറഞ്ഞു: “ദാര്യാവേശു 
രാജാവു നീണാള്‍ വാഴട്ടെ! ?മേല്‍നോടുക്കാരും 








രാജാവ്‌ മറുപടി പറഞ്ഞു, “ഉവ്വ്‌, ഞാന്‍ 
ഒപ്പു വച്ചിട്ടുണ്ട്‌. മേദ്യരുടെയും പാര്‍സികളു 
ടെയും നിയമങ്ങള്‍ റദ്ദാക്കാനോ മാറ്റാനോ പറ്റു 
ന്നതല്ല.” 

13അപ്പോള്‍ അവര്‍ രാജാവിനോടു പറഞ്ഞു, 
“ദാനീയേൽ എന്നു പേരായ അയാള്‍ അങ്ങയെ 
ശ്രവിക്കുന്നതേയില്ല. അയാള്‍ യെഹൂദയില്‍ 
നിന്നുള്ള തടവുകാരില്‍ ഒരാളാണ്‌. അങ്ങ്‌ ഉറ 
പ്പിച്ച നിയമം ദാനീയേല്‍ വകവയ്ക്കുന്നതേ 
യില്ല. ദാനീയേല്‍ ഇന്നും ദിവസം മൂന്നുതവണ 
തന്‍െറ ദൈവത്തോടാണു പ്രാര്‍ത്ഥിക്കുന്നത്‌.” 

14ഇതു കേട്ടപ്പോള്‍ രാജാവിന്‌ വളരെ വ്യസന 
മുണ്ടാവുകയും വിഷമിക്കുകയും ചെയ്തു. 
ദാനീയേലിനെ രക്ഷിക്കണമെന്ന്‌ അദ്ദേഹം 
നിശ്ചയിച്ചു. അതിനായി ഒരു മാര്‍ഗ്ഗം കണ്ടെ 
ത്താന്‍ സൂര്യാസ്തമനംവരെ അദ്ദേഹം ശ്രമിച്ചു. 
15അവര്‍ ഒരു സംഘമായി രാജാവിന്‍െറയടു 
ത്തേക്കു പോയി. അവര്‍ അദ്ദേഹത്തോടു പറ 
ഞ്ഞു, “രാജാവേ, ഓര്‍മ്മിക്കുക. രാജാവ്‌ ഉറപ്പിച്ച 
നിയമമോ കല്പനയോ ഒരിക്കലും റദ്ദാക്കാനോ 
മാറ്റാനോ പാടില്ലെന്നാണ്‌ മേദ്യരുടെയും പാര്‍ 
സികളുടെയും നിയമം അനുശാസിക്കുന്നത്‌.” 

16അതിനാല്‍ ദാര്യാവേശുരാജാവ്‌ കല്പന 
നല്‍കി. അവര്‍ ദാനീയേലിനെ കൊണ്ടുവന്ന്‌ 








853 


സിംഹഗുഹയിലേക്കെറിഞ്ഞു. രാജാവ്‌ ദാനീ 
യേലിനോടു പറഞ്ഞു, “നീ ആരാധിക്കുന്ന 
ദൈവം നിന്നെ രക്ഷിച്ചെങ്കില്‍!” 17സിംഹഗുഹ 
യുടെ വാതില്‍ ഒരു വലിയ പാറകൊണ്ട്‌ അട 
യ്ക്കുകയും ചെയ്തു. അനന്തരം രാജാവ്‌ തന്‍െറ 
മോതിരംകൊണ്ട്‌ പാറയില്‍ മുദ്രവയ്ക്കുകയും 
ചെയ്തു. തന്‍െറ ഉദ്യോഗസ്ഥരുടെ മോതിര 
ങ്ങള്‍കൊണ്ട്‌ അവരുടെ മുദ്രകളും അദ്ദേഹം പാറ 
യില്‍ പതിപ്പിച്ചു. ആര്‍ക്കും ആ പാറ നീക്കി 
ദാനീയേലിനെ സിംഹഗുഹയില്‍നിന്നും പുറ 
ത്തേക്കു കൊണ്ടുവരാന്‍ കഴിയില്ലെന്നാണതു 
കാണിക്കുന്നത്‌. 18അനന്തരം ദാര്യാവേശുരാജാ 
വ്‌ തന്‍െറ കൊട്ടാരത്തിലേക്കു പോയി. ആ 
രാത്രിയില്‍ അദ്ദേഹം ഭക്ഷണം കഴിച്ചില്ല. ആരും 
വന്ന്‌ തന്നെ രസിപ്പിക്കാന്‍ അദ്ദേഹം അനുവദി 
ചില്ല. രാജാവിന്‌ ആ രാത്രി മുഴുവനും ഉറങ്ങാ 
നായില്ല. 

പിറ്റേന്നു രാവിലെ വെളിച്ചം വീണയുടനെ 
ദാര്യാവേശൂരാജാവ്‌ എഴുന്നേറ്റു. അദ്ദേഹം 
സിംഹഗുഹയിലേക്കു ഓടി. 2രാജാവ്‌ വളരെ 
വ്യാകുലനായിരുന്നു. സിംഹഗുഹയ്ക്കടുത്തെ 
ത്തി അദ്ദേഹം ദാനീയേലിനെ വിളിച്ചു. രാജാ 
വു പറഞ്ഞു, “ദാനീയേലേ, ജീവിക്കുന്ന ദൈവ 
ത്തിനെറ ദാസാ, നിന്‍െറ ദൈവത്തിനു നിന്നെ 
സിംഹങ്ങളില്‍നിന്നും രക്ഷിക്കാനായില്ലേ? നീ 
എല്ലായ്‌പ്പോഴും നിന്‍െറ ദൈവത്തെ സേവിക്കു 
കയാണല്ലോ.” 

ച്ദാനീയേല്‍ മറുപടി പറഞ്ഞു, “രാജാവ്‌ 
നീണാള്‍ വാഴട്ടെ! 2എനന്‍െറെ ദൈവം എന്നെ 
രക്ഷിക്കാന്‍ തനറെ ദൂതനെ അയച്ചു. ദൂതന്‍ 
സിംഹങ്ങളുടെ വായ അടച്ചു. ഞാന്‍ നിഷ്കള 
മകനെന്ന്‌ ദൈവത്തിനറിയാമെന്നതുകൊണ്ട്‌ 
സിംഹങ്ങള്‍ എന്നെ മുറിപ്പെടുത്തിയില്ല. രാജാ 
വേ ഞാന്‍ അങ്ങയോടു ഒരിക്കലും ഒരു തെറ്റും 
ചെയ്തിട്ടില്ല.” 

ദദാര്യാവേശുരാജാവിന്‌ വളരെ സന്തോഷ 
മായി. ദാനീയേലിനെ സിംഹഗുഹയില്‍നിന്നും 
പുറത്തെടുക്കാന്‍ അദ്ദേഹം തന്‍െറ ദാസന്മാ 
രോട്‌ ആവശ്യപ്പെട്ടു. ദാനീയേലിനെ ഗുഹയി 
ല്‍നിന്നും പുറത്തെടുത്തപ്പോള്‍ അവന ഒരു 
മുറിവും പറ്റിയിട്ടുള്ളതായി അവര്‍ കണ്ടില്ല. 
അവന്‍ തന്‍െറ ദൈവത്തില്‍ ആശ്രയിച്ചിരുന്ന 
തിനാല്‍ സിംഹങ്ങള്‍ ദാനീയേലിനെ മുറിവേ 
ലിച്ചിരുന്നില്ല. 

24അനന്തരം ദാനീയേലിനെ കുറ്റപ്പെടുത്തിയ 
വരെ പിടിച്ചു സിംഹഗൂഹയിലിടാ൯ രാജാവു 
കല്പിച്ചു. അവരും അവരുടെ ഭാര്യമാരും കുട്ടിക 
ളും സിംഹഗുഹയിലെറിയപ്പെട്ടു. സിംഹഗുഹ 
യുടെ തറയിലെത്തും മുമ്പേതന്നെ സിംഹങ്ങള്‍ 
അവരെ പിടികൂടുകയും അവരുടെ ശരീരങ്ങള്‍ 
തിന്നുകയും അസ്ഥികള്‍ ചവച്ചരയ്ക്കുകയും 
ചെയ്തു. 

25അനന്തരം ദാര്യാവേശൂരാജാവ്‌ ലോകത്തെ 
മ്പാടുമുള്ള അന്യരാജ്യക്കാര്‍ക്കും വിവിധഭാഷ 
ക്കാര്‍ക്കുമായി ഒരു കത്തയച്ചു: 

















“ആശംസകള്‍. 

ഞാനൊരു പുതിയ നിയമമുണ്ടാക്കുന്നു. 
എന്‍െറ രാജ്യത്തിന്‍െറ എല്ലാ ഭാഗങ്ങളിലുമുള്ള 
വര്‍ക്കു വേണ്ടിയാണ്‌ ഈ നിയമം. നിങ്ങളെല്ലാം 
ദാനീയേലിന്‍റെ ദൈവത്തെ ഭയപ്പെടുകയും 
ബഹുമാനിക്കുകയും വേണം. 

ദാനീയേലിന്‍റെ ദൈവമാകുന്നു ജീവി ക്കുന്ന 
ദൈവം. ദൈവം നിത്യമായി ജീവിക്കുന്നു! അവ 








ദാനീയേൽ 6:17-7:8 


നെറ രാജ്യം ഒരിക്കലും നശിപ്പിക്കപ്പെടുകയില്ല. 
അവന്‍െറ ഭരണം ഒരിക്കലും അവസാനിക്കു 
ന്നില്ല. 

2ദൈവം മനുഷ്യരെ സഹായിക്കുകയും രക്ഷി 
ക്കുകയും ചെയുന്നു. സ്വര്‍ഗ്ഗത്തിലും ഭൂമിയിലും 
ദൈവം അത്ഭുതകരമായ വീര്യപ്രവ്വത്തികള്‍ 
ചെയ്യുന്നു. ദാനീയേലിനെ ദൈവം സിംഹങ്ങ 
ളില്‍നിന്നും രക്ഷിച്ചു.” 

28അങ്ങനെ ദാര്യാവേശ്രാജാവായിരുന്ന 
കാലത്തും കോരെശ്‌ പാര്‍സിയിലെ രാജാവാ 
യിരുന്നകാലത്തും ദാനീയേൽ വിജയിയായി 
രുന്നു. 


നാലു മൃഗങ്ങളെപ്പറ്റിയുള്ള ദാനീയേ 
ലിന്‍െറ സ്വപ്നം 

ന്‌ ബേല്‍ ശസ്സൂര്‍ ബാബിലോണ്‍രാജാവായതി 

നെറ ഒന്നാം വര്‍ഷം ദാനീയേലിന്‌ ഒരു 
സ്വപ്നമുണ്ടായി. കിടക്കയില്‍ ശയിക്കുമ്പോഴാ 
യിരുന്നു ദാനീയേലിന്‌ ഈ ദര്‍ശനങ്ങളുണ്ടാ 
യത്‌. താന്‍ കണ്ട സ്വപ്നത്തെപ്പറ്റി ദാനീയേൽ 
എഴുതി. 2ദാനീയേല്‍ പറഞ്ഞു: “രാത്രിയില്‍ 
ഞാനെനന്‍െറ ദര്‍ശനങ്ങള്‍ കണ്ടു. ദര്‍ശനത്തില്‍ 
കാറ്റ്‌ നാലുഭാഗത്തുനിന്നും വീശുന്നുണ്ടായി 
രുന്നു. ആ കാറ്റ്‌ സമുദ്രത്തെ ഇളക്കി മറിച്ചു. 
വ്യത്യസ്തമായ നാലു വന്‍മൃഗങ്ങളെ ഞാന്‍ 
കണ്ടു. ആ നാലു മൃഗങ്ങളും കടലില്‍നിന്നു 
വന്നതാണ്‌. 
“ആദ്യത്തെ മൃഗത്തിന്‌ സിംഹത്തിനന്‍െറ രൂപ 
വും കഴുകനന്‍െറെ ചിറകുകളും ഉണ്ടായിരുന്നു. 
ഞാന്‍ ആ മൃഗത്തെ നിരീക്ഷിച്ചു. പിന്നെ അതി 
നെറ ചിറകുകള്‍ മുറിക്കപ്പെട്ടു. പിന്നെ അതു 
നിലത്തു നിന്നുയര്‍ന്ന്‌ മനുഷ്യനെപ്പോലെ 
രണ്ടു കാലില്‍നിന്നു. അതിന്‌ ഒരു മനുഷ്യന്‍െറ 
ഹൃദയം (മനസ്സ്‌) നല്‍കപ്പെടുകയും ചെയ്തു. 

“പിന്നെ രണ്ടാമതൊരു മൃഗത്തെക്കൂടി ഞാന്‍ 
എന്‍െറ മുമ്പില്‍ കണ്ടു. ഈ മൃഗം ഒരു കരടിയെ 
പോലിരുന്നു. അതിന്‍െറ ഒരു വശം പൊങ്ങി 
നില്‍ക്കുകയായിരുന്നു. അതിന്‍െറ വായില്‍ 
പല്ലുകള്‍ക്കിടയില്‍ മൂന്നു വാരിയെല്ലുകളുണ്ടാ 
യിരുന്നു. അതിനോടു “എഴുന്നേറ്റു നിനക്കു 
വേണ്ടത്ര മാംസം തിന്നുകൊള്ളുക!” എന്നു പറ 
ഞ്ഞിരുന്നു. 

“പിന്നീട്‌ ഞാന്‍ നോക്കിയപ്പോള്‍ എന്‍െറ 
മുമ്പില്‍ മറ്റൊരു മൃഗത്തെ കൂടി കണ്ടു. ആ 
മൃഗം ഒരു പുലിയെപ്പോലെയായിരുന്നു. അതിന്‌ 
നാലു ചിറകുകളുണ്ടായിരുന്നു. ആ ചിറകുകള്‍ 
പക്ഷിയുടേതു പോലെയായിരുന്നു. ഈ മൃഗ 
ത്തിന്‌ നാലു തലകളുണ്ടായിരുന്നു. അതിനു 
ഭരിക്കാനുള്ള അധികാരവും നല്‍കപ്പെട്ടിരുന്നു. 

“അതിനുശേഷം, രാത്രിയില്‍ എനിക്കുണ്ടായ 
ആ ദര്‍ശനത്തില്‍ നാലാമതൊരു മൃഗം കൂടി 
എന്‍െറ മുമ്പിലൂണ്ടായിരുന്നു. ആ മൃഗം വളരെ 
ക്രൂരവും ഭീകരവുമായി കാണപ്പെട്ടു. അതിനു 
വളരെ ശക്തിയും തോന്നിച്ചു. അതിനു വലിയ 
ഇരുമ്പു പല്ലുകളുണ്ടായിരുന്നു. അതു തന്‍െറ 
ഇരകളെ ഞെരിച്ചു തിന്നു. ഇരയുടെ അവശി 
ഷ്ടങ്ങള്‍ക്കുമേല്‍ ആ മൃഗം നടന്നു. ആ നാലാ 
മത്തെ മൃഗം ഞാന്‍ കണ്ട മറ്റു മൂന്നു മൃഗങ്ങളില്‍ 
നിന്നും വ്ൃത്യസ്തമായിരുന്നു. അതിനു പത്തു 
കൊമ്പുകളുണ്ടായിരുന്നു. 

“ഞാന്‍ ഈ കൊമ്പുകളെ നോക്കിക്കൊണ്ടി 
രുന്നപ്പോള്‍ മറ്റൊരു കൊമ്പുകൂടി ആ കൊമ്പുക 
ള്‍ക്കിടയില്‍ കിളിര്‍ത്തു. അതൊരു കൊച്ചുകൊ 




















ബേൽല്‍ശസ്സര്‍ ... വര്‍ഷം ഏതാണ്ട 553 ബി. സി. 


ദാനീയേല്‍ 7:9-27 


മ്പായിരുന്നു. ആ കൊച്ചുകൊമ്പില്‍ കണ്ണുകളു 
ണ്ടായിരുന്നു. ആ കണ്ണുകളാകട്ടെ മനുഷ്യന്‍െറ 
കണ്ണുകള്‍ പോലെയും. ആ കൊച്ചുകൊമ്പില്‍ 
ഒരു വായയും ഉണ്ടായിരുന്നു. ആ വായ പൊങ്ങ 
ച്ചം പറയുന്നുമുണ്ടായിരുന്നു. കൊച്ചുകൊമ്പ്‌ 
മറ്റു കൊമ്പുകളില്‍ മൂന്നെണ്ണം പിഴുതെടുത്തു. 


നാലാമത്തെ മൃഗത്തിന്‍െറ വിധി 
“ഞോന്‍ നോക്കി നില്‍ക്കവേ സിംഹാസന 
ങ്ങള്‍ യഥാസ്ഥാനത്ത്‌ ഒരുക്കപ്പെട്ടു. പുരാതന 
രാജാവ്‌ തന്‍െറ സിംഹാസനത്തിലിരിക്കുകയും 
ചെയ്തു. അവന്‍െറ വസ്ത്രങ്ങള്‍ വളരെ വെളു 


854 


ന്‍െറയൊക്കെ അര്‍ത്ഥമെന്തെന്ന്‌ അയാള്‍ 
എന്നോടു വിശദീകരിച്ചു. 17അയാള്‍ പറഞ്ഞു, 
“നാലു മഹാമൃഗങ്ങള്‍ നാലു രാജ്യങ്ങളാണ്‌. ആ 
നാലു രാജ്യങ്ങള്‍ ഭൂമിയില്‍നിന്നും വരും. 
പക്ഷേ, ദൈവത്തിന്‍െറ വിശുദ്ധന്മാര്‍ രാജ്യം 
സ്വീകരിക്കും. അവര്‍ക്ക്‌ രാജ്യം എന്നെന്നേക്കു 
മായി ലഭിക്കുകയും ചെയ്യും.” 

19“പിന്നെ നാലാമത്തെ മൃഗം എന്താണെന്നും 
അതിന്‍െറ അര്‍ത്ഥമെന്താണെന്നും അറിയാന്‍ 
ഞാനാഗ്രഹിച്ചു. നാലാമത്തെ മൃഗം മറ്റെല്ലാ 
മൃഗങ്ങളില്‍നിന്നും വ്യത്യസ്തമായിരുന്നു. അതു 
വളരെ ഭീകരമായിരുന്നു. അതിന്‌ ഇരുമ്പു പല്ലു 








ത്തതായിരുന്നു; അവ മഞ്ഞുപോലെ വെളുത്തി 
രുന്നു. അവന്‍െറ തലമുടി വെളുത്തതായിരുന്നു. 
അത്‌ കമ്പിളി പോലെ വെളുത്തതായിരുന്നു. 
അവന്‍െറ സിംഹാസനം അഗ്നികൊണ്ടുണ്ടാ 
ക്കിയതായിരുന്നു. അവന്‍െറ സിംഹാസനത്തി 
ന്‍െറ ചക്രങ്ങളും തീകൊണ്ടായിരുന്നു. 

10പുരാതന രാജാവിന്‍െറ മുമ്പിലൂടെ ഒരു 
തീനദി ഒഴുകിയിരുന്നു. ദശലക്ഷക്കണക്കിനു 
ജനങ്ങള്‍* അവനെ സേവിക്കുന്നുണ്ടായിരുന്നു. 
നൂറു ദശലക്ഷക്കണക്കിനാളുകള്‍ അവന്‍െറ 
മുമ്പില്‍നിന്നു. കോടതി ആരംഭിക്കുമ്പോലെയാ 
യിരുന്നു അത്‌, പുസ്തകങ്ങള്‍ തുറന്നും വച്ചി 
രുന്നു. 

1“പൊങ്ങച്ചം പറയുകയായിരുന്ന കൊച്ചു 
കൊമ്പിനെ ഞാന്‍ നിരീക്ഷിച്ചുകൊണ്ടേയി 
രുന്നു. അവസാനം നാലാമത്തെ മൃഗം കൊല്ലപ്പെ 
ടുംവരെ ഞാന്‍ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. 
അതിന്‍െറ ശരീരം നശിപ്പിക്കപ്പെടുകയും കത്തു 
ന്ന തീയിലേക്കു വലിച്ചെറിയപ്പെടുകയും 
ചെയ്തു. മറ്റു മൃഗങ്ങളുടെ അധികാരവും ഭര 
ണവും അവയില്‍ നിന്നെടുക്കപ്പെട്ടു. പക്ഷേ 
അവ ഒരു പ്രത്യേക കാലയളവുവരെ ജീവി 
ക്കാനനുവദിക്കപ്പെട്ടു. 

13*ഞാന്‍ രാത്രിയില്‍ കണ്ട ദര്‍ശനത്തില്‍ ഒരു 
മനുഷ്യജീവിയെപ്പോലെ തോന്നിച്ച ഒരാളുണ്ടാ 
യിരുന്നു എന്‍െറ മുമ്പില്‍. ആകാശത്തില്‍ മേഘ 
ങ്ങളുടെ പുറത്തു കയറിവരികയായിരുന്നു 
അവന്‍. അവന്‍ പുരാതന രാജാവിന്‍െറയടു 
ത്തേക്കു വരികയും അവര്‍ അവനെ രാജാ 
വിന്‍റെ മുമ്പിലേക്കു കൊണ്ടുവരികയും 
ചെയ്തു. 
14“മനുഷ്യ ജീവിയെപ്പോോലെ കാണപ്പെടു 
വ്യക്തിക്ക്‌ അധികാരവും തേജസ്സും പൂര്‍ണ്ണമായ 
ഭരണാധികാരവും നല്‍കപ്പെട്ടിരുന്നു. സകല 
രാജ്യക്കാരും സകലഭാഷക്കാരും അവനെ ആരാ 
ധിക്കും. അവന്‍െറ ഭരണം നിത്യമായി നിലനി 
ല്‍ക്കും. അവന്‍െറ രാജ്യം എന്നെന്നേക്കും തുടരും. 
അതൊരിക്കലും നശിപ്പിക്കപ്പെടില്പ. 











നാലാം മൃഗത്തെപ്പറ്റിയുള്ള സ്വപ്ന 
ത്തിന്‍െറ വ്യാഖ്യാനം 

15“ദാനീയേലാകുന്ന എനന്‍െെറ ഉള്ളു കലങ്ങു 
കയും ഞാന്‍ വ്യാകുലനാകുകയും ചെയ്തു. 
എന്‍െറ മനസ്സിലൂടെ കടന്നുപോയ ദര്‍ശന 
ങ്ങള്‍ എന്നെ പരിഭ്രമിപ്പിച്ചു. ഞാന്‍ അവിടെ 
നില്‍ക്കുകയായിരുന്നവരില്‍ ഒരുവന്‍െറ അടു 
ത്തേക്കു വന്നു. ഇതിന്‍െറയൊക്കെ അര്‍ത്ഥമെ 
ന്തായിരുന്നെന്ന്‌ ഞാന്‍ അയാളോടു ചോദിച്ചു. 
അതിനാല്‍ അയാള്‍ എന്നോടു പറഞ്ഞു. ഇതി 








ജനങ്ങള്‍ ദശലക്ഷങ്ങള്‍ എന്നാണ്‌ വാച്യാര്‍ത്ഥം. 
ഇതിന്‌ ദൂതന്മാര്‍ എന്നും സ്വര്‍ഗ്ഗീയസേന എന്നും 
കൂടി അര്‍ത്ഥമുണ്ട്‌. 


കളും വെങ്കല കാല്‍ നഖങ്ങളുമുണ്ടായിരുന്നു. 
ഇരകളെ ഞെരിച്ചു തിന്നുന്ന മൃഗമായിരുന്നു 
അത്‌. ഇരകളുടെ അവശിഷ്ടങ്ങളില്‍ അത്‌ നട 
ക്കുകയും ചെയ്തു. 20നാലാമത്തെ മൃഗത്തിന്‍െറ 
തലയിലെ പത്തു കൊനമ്പുകളെപച്പറ്റിയും എനി 
ക്കറിയണമായിരുന്നു. അവിടെ വളര്‍ന്ന കൊച്ചു 
കൊമ്പിനെപ്പറ്റിയും എനിക്കറിയണമായിരു 
ന്നു. കൊച്ചുകൊമ്പ്‌ മറ്റു പത്തു കൊമ്പുകളില്‍ 
മൂന്നെണ്ണം പിഴുതെടുത്തു. ആ കൊച്ചുകൊമ്പ്‌ 
മറ്റു കൊമ്പുകളെക്കാള്‍ വൃത്തികെടുതായി 
കാണപ്പെട്ടു. ആ ചെറിയ കൊമ്പിനുമേല്‍ മനു 
ഷ്യന്‍ കണ്ണുകള്‍ പോലെയുള്ള കണ്ണുകളും 
ഉണ്ടായിരുന്നു. ആ കൊച്ചുകൊനമ്പ്‌ വീമ്പിളക്കി 
ക്കൊണ്ടുമിരുന്നു. 2ഞാ൯ നോക്കിനില്‍ക്കവേ, 
ഈ കൊച്ചുകൊനമ്പ്‌ ദൈവത്തിന്‍െറ വിശുദ്ധ 
രോടു യുദ്ധം ചെയ്യാനും അവരെ ആക്രമിക്കാ 
നും തുടങ്ങി. കൊമ്പ്‌ അവരെ കൊല്ലുകയായി 
രുന്നു. മപുരാതനരാജാവു വന്ന്‌ അവന്‍െറ 
ന്യായവിധി നടത്തുംവരെ കൊച്ചുകൊമ്പ്‌ 
ദൈവത്തിന്‍െറ വിശുദ്ധന്മാരെ വധിച്ചുകൊ 
ണ്ടേയിരുന്നു. പുരാതനരാജാവ്‌ കൊച്ചുകൊമ്പി 
ന്‍െറ വിധി പ്രഖ്യാപിച്ചു. ഈ വിധി ദൈവ 
ത്തിന്‍െറ വിശുദ്ധരെ സഹായിച്ചു. അവര്‍ക്കു 
രാജ്യം ലഭിക്കുകയും ചെയ്തു. 

2*അവന്‍ എന്നോടു ഇതു വിശദീകരിച്ചു: 
“നാലാമത്തെ മൃഗം ഭൂമിയിലേക്കു വരുന്ന നാലാ 
മത്തെ രാജ്യമാകുന്നു. അതു മറ്റെല്ലാ രാജ്യങ്ങ 
ളില്‍നിന്നും വ്യത്ൃയസ്തമായിരിക്കും. ലോകത്തെ 
മ്പാടുമുള്ളവരെ ആ നാലാമത്തെ രാജ്യം നശി 
പ്പിക്കും. ലോകമെമ്പാടുമുള്ള രാഷ്ട്രങ്ങള്‍ക്കു 
മേല്‍ അതു നടക്കുകയും ചവിട്ടിയരയ്ക്കുകയും 
ചെയ്യും. 4ഈ നാലാം രാജ്യത്തുനിന്നും വരുന്ന 
പത്തു രാജാക്കന്മാരാണ്‌ പത്തു കൊമ്പുകള്‍. 
ആ വത്തു രാജാക്കന്മാര്‍ പോയതിനുശേഷം 
മറ്റൊരു രാജാവു വരും. അവന്‍ തനിക്കുമുമ്പു 
ഭരിച്ച രാജാക്കന്മാരില്‍നിന്നും വൃത്യസ്തനായി 
രിക്കും. മറ്റു രാജാക്കന്മാരില്‍ മൂന്നുപേരെ അവന്‍ 
തോല്ലിക്കും. 25ഈ രാജാവ്‌ അത്യുന്നതനായ 
ദൈവത്തിനെതിരെ സംസാരിക്കും. ആ രാജാവ്‌ 
ദൈവത്തിന്‍െറ വിശുദ്ധരെ ദ്രോഹിക്കുകയും 
വധിക്കുകയും ചെയ്യും. നിര്‍ദ്ദിഷ്ടകാലത്തെയും 
നിയമങ്ങളെയും മാറ്റാന്‍ അവന്‍ ശ്രമിക്കും. 
ദൈവത്തിന്‍െറ വിശുദ്ധജനത മൂന്നരവര്‍ഷ 
ക്കാലം ആ രാജാവിന്‍െറ അധികാരത്തിലായി 
രിക്കും. 

2“പക്ഷേ എന്തു സംഭവിക്കണമെന്ന്‌ കോട 
തി നിശ്ചയിക്കും. ആ രാജാവിന്‍െറ അധികാരം 
എടുക്കപ്പെടുകയും ചെയ്യും. അവന്‍െറ രാജത്വം 
പൂര്‍ണ്ണമായും അവസാനിക്കും. 2/പിന്നെ ദൈവ 
ത്തിന്‍െറ വിശുദ്ധര്‍ രാജ്യം ഭരിക്കും. ഭൂമിയിലെ 
സകല രാജ്യങ്ങളെയും അവര്‍ ഭരിക്കുകയും 
ചെയ്യും. ഈ രാജ്യം നിതൃമായി നിലനില്‍ക്കും. 




















855 


മറ്റെല്ലാ രാജ്യങ്ങളിലുമുള്ളവര്‍ അവരെ ആദരി 
ക്കുകയും സേവിക്കുകയും ചെയ്യും.” 

28“അതായിരുന്നു ആ സ്വപ്നത്തിന്‍െറ അവ 
സാനവും. ഞാന്‍, ദാനീയേൽ, വളരെ ഭയപ്പെട്ടി 
രുന്നു. എന്‍െറ മുഖം ഭയം കൊണ്ടു വിളറി. 
ഞാന്‍ കാണുകയും കേള്‍ക്കുകയും ചെയ്ത 
കാര്യങ്ങള്‍ അന്യരോടു പറയുകയും 
ചെയ്തില്ല.” 





ആണാടിനെയും കോലാടിനെയും 

സംബന്ധിച്ചുള്ള ദാനീയേലിന്‍െറ ദര്‍ശനം 
eee i രാജാവായതിനന്‍െറ മൂന്നാം 

കൊല്ലം എനിക്ക്‌ ഈ ദര്‍ശനമുണ്ടായി, മറ്റേ 
ദര്‍ശനത്തിനു ശേഷമായിരുന്നു അത്‌. 2ആ ദര്‍ശ 
നത്തില്‍ ഞാന്‍ ശൂശന്‍നഗരത്തിലായിരുന്നു 
വെന്ന്‌ ഞാന്‍ കണ്ടു. ഏലാം പ്രവിശ്യയുടെ 
തലസ്ഥാനമായിരുന്നു ശൂശന്‍. ഞാന്‍ ലായി 
നദീതീരത്തു നില്‍ക്കുകയായിരുന്നു. “ഞാന്‍ മുക 
ളിലേക്കു നോക്കുകയും ഈലായിനദിയുടെ തീര 
ത്ത്‌ ഒരാണാടു നില്‍ക്കുന്നതു കാണുകയും 
ചെയ്തു. ആണാടിനു നീണ്ട രണ്ടു കൊമ്പുകളു 
ണ്ടായിരുന്നു. രണ്ടു കൊമ്പുകളും നീളമുള്ളവ 
യാണെങ്കിലും ഒരു കൊമ്പ്‌ മറ്റേതിനെക്കാള്‍ 
നീണ്ടതായിരുന്നു. നീളം കൂടിയകൊനമ്പ്‌ മറ്റേ 
കൊമ്പിനെക്കാള്‍ വളരെ പിന്നിലുമായിരുന്നു. 
ആണാട്‌ അതിന്‍െറ കൊമ്പുകള്‍ കൊണ്ട്‌ 
സാധനങ്ങളില്‍ ഇടിക്കുന്നതു ഞാന്‍ കണ്ടു. 
ആണാട്‌ പടിഞ്ഞാട്ടും വടക്കോട്ടും തെക്കോട്ടും 
ഓടുന്നതു ഞാന്‍ കണ്ടു. ആണാടിനെ തടയാന്‍ 
ഒരു മൃഗത്തിനും കഴിഞ്ഞില്ല. മറ്റു മൃഗങ്ങളെ 
രക്ഷിക്കാന്‍ ആര്‍ക്കും കഴിഞ്ഞതുമില്ല. ആ 
ആണാട്‌ തനിക്കിഷ്ടമുള്ളതു ചെയ്തു. അതി 
നാല്‍ ആണാട്‌ വലിയ ശക്തിമാനായിത്തീ 
ര്‍ന്നു. 

ടആണാടിനെപ്പറ്റി ഞാന്‍ ചിന്തിച്ചു. ഞാന്‍ 
ചിന്തിച്ചുകൊണ്ടിരിക്കവേ, പടിഞ്ഞാറുനിന്നും 
ഒരാണ്‍കോലാടു വന്നു. ഈ കോലാടിനു 
കാണാനെളുപ്പമുള്ള വലിയൊരു കൊമ്പുണ്ടാ 
യിരുന്നു. ആ കോലാട്‌ തന്‍െറ പാദങ്ങള്‍ നിലം 
തൊടാത്തത്ര വേഗത്തില്‍ ഓടി. 

ആ കോലാട്‌ രണ്ടു കൊമ്പുള്ള ആണാടി 
ന്‍െറ അടുത്തേക്കു വന്നു. ഈലായി നദീതീരത്തു 
നില്‍ക്കുന്നതായി ഞാന്‍ കണ്ട ആണാടായി 
രുന്നു അത്‌. കോലാട്‌ വളരെ കോപിച്ചിരുന്നു. 
അത്‌ ആണാടിനന്‍െറയടുത്തേക്കു ഓടുകയും 
ചെയ്തു. കോലാട്‌ ആണാടിനന്‍െറയടുത്തേക്കു 
ഓടിപ്പോകുന്നതു ഞാന്‍ ശ്രദ്ധിച്ചു. കോലാട്‌ 
വളരെ കോപിച്ചിരുന്നു. ആണാടിന്‍െറ രണ്ടു 
കൊമ്പുകളും അത്‌ ഒടിച്ചു. ആണാടിന്‌ കോലാ 
ടിനെ തടയാന്‍ കഴിഞ്ഞില്ല. കോലാട്‌ ആണാ 
ടിനെ തൊഴിച്ചു താഴെയിട്ടു. പിന്നെ കോലാട്‌ 
ആണാടിനെ ചവിട്ടിമെതിച്ചു. ആണാടിനെ 
കോലാടില്‍നിന്നും രക്ഷിക്കാന്‍ ആരുമുണ്ടായിരു 
ന്നില്ല. 

അങ്ങനെ കോലാട്‌ അതിശക്തനായി. 
പക്ഷേ അതിശക്തനായപ്പോള്‍ അവന്‍െറ 
വലിയ കൊനമ്പൊടിഞ്ഞു. പിന്നെ ഒരു വലിയ 
കൊമ്പിനന്‍െറ സ്ഥാനത്ത്‌, അനായാസം കാണാ 
വുന്ന നാലു കൊമ്പുകള്‍ മുളച്ചു. ആ നാലു 
കൊമ്പുകള്‍ നാലു ദിക്കുകള്‍ക്കും നേരേയാ 
യിരുന്നു. 

പിന്നെ, ആ നാലു കൊമ്പുകളിലൊന്നില്‍ 
നിന്ന്‌ ഒരു കൊച്ചുകൊമ്പു കിളിര്‍ത്തുവന്നു. 
ആ കൊച്ചുകൊമ്പ്‌ വളര്‍ന്നു വലുതായി. തെക്കു 











ദാനീയേൽ 7:28-8:19 


കിഴക്കോട്ടാണ്‌ അതു വളര്‍ന്നത്‌. മനോഹരമായ 
ദേശത്തിനു നേര്‍ക്കാണതു വളര്‍ന്നത്‌. 10ആ 
കൊച്ചു കൊമ്പ്‌ വളരെ വലുതായി. ആകാശം 
മുട്ടെ അതു വളര്‍ന്നു. കൊച്ചുകൊമ്പ്‌ നക്ഷത്ര 
ങ്ങളില്‍ ചിലതിനെ താഴേക്കിട്ടു. ആ നക്ഷത്രങ്ങ 
ളെയൊക്കെ അത്‌ ചവിട്ടിമെതിക്കുകയും 
ചെയ്തു. 1൯൬ കൊച്ചുകൊനമ്പ്‌ അതിശക്തമാ 
യിത്തീര്‍ന്നു. അനന്തരം അത്‌ നക്ഷത്രങ്ങളുടെ 
അധിപനു (ദൈവം) നേര്‍ക്കു തിരിഞ്ഞു. അധി 
പന അര്‍പ്പിക്കപ്പെട്ട പ്രതിദിനബലി ആ 
കൊച്ചുകൊമ്പ്‌ തടഞ്ഞു. അധിപനെ ജനം 
ആരാധിച്ചിരുന്ന സ്ഥലം വലിച്ചിടപ്പെട്ടു. 
2കൊച്ചുകൊമ്പ്‌ പാപം ചെയ്യുകയും പ്രതിദി 
നബലികള്‍ തടയുകയും ചെയ്തു. അത്‌ നന്മ 
യെ തറയിലെറിഞ്ഞു. കൊച്ചു കൊമ്പ്‌ വിജയ 
പൂര്‍വ്വം ഇങ്ങനെ ചെയ്തു. 

13അനന്തരം ഞാന്‍ വിശുദ്ധന്മാരില്‍* ഒരുവ 
നെറ സംസാരം കേട്ടു. പിന്നെ, മറ്റൊരു വിശു 
ദ്ധന്‍ ആദ്യത്തെ വിശുദ്ധന്‍റെ ചോദൃത്തിന്‌ 
ഉത്തരം നല്‍കുന്നതു ഞാന്‍ കേട്ടു. ആദ്യത്തെ 
വിശുദ്ധന്‍ ചോദിച്ചു, “പ്രതിദിനബലിയ്ക്കു 
എന്തു സംഭവിക്കുമെന്ന്‌ ഈ ദര്‍ശനം കാണിക്കു 
ന്നു. വിനാശകരമായ ആ കൊടുംപാപത്തെ 
പ്പറ്റിയാണിത്‌. അധിപന്‍ ആരാധിക്കപ്പെട്ടിരുന്ന 
സ്ഥലം ജനം നശിപ്പിക്കുമ്പോള്‍ അതു സംഭവി 
ക്കുമെന്ന്‌ ഇതു കാണിക്കുന്നു. അവര്‍ ആ സ്ഥല 
മാകെ ചവിട്ടിമെതിക്കുമ്പോള്‍ എന്തുണ്ടാകുമെ 
ന്ന്‌ ഇതു കാണിക്കുന്നു. മനുഷ്യര്‍ ആ നക്ഷത്ര 
ങ്ങളെ ചവിട്ടിമെതിക്കുമ്പോള്‍ എന്തുസംഭവി 
ക്കുമെന്നതു കാണിക്കുന്നു. പക്ഷേ ഇത്‌ എത്ര 
നാള്‍ നീണ്ടു നില്‍ക്കും?” 

14മറ്റെ വിശുദ്ധനായവന്‍൯ പറഞ്ഞു, “രണ്ടായി 
രത്തിമുന്നുറു ദിവസങ്ങളിലേക്കു ഇങ്ങനെ സംഭ 
വിക്കും. അനന്തരം വിശുദ്ധസ്ഥലം ഉറപ്പിക്ക 


പ്പെടും.” 











ദാനീയേലിനു ദര്‍ശനം വിശദീ 
കരിക്കപ്പെടുന്നു 

ഞാന്‍, ദാനീയേല്‍, ഈ ദര്‍ശനം കണ്ടു. 
ഇതിന്‍റെ അര്‍ത്ഥമെന്താണെന്നറിയുവാ൯ 
ശ്രമിക്കുകയും ചെയ്തു. ദര്‍ശനത്തെപ്പറ്റി 
ഞാന്‍ ചിന്തിച്ചുകൊണ്ടിരിക്കേ മനുഷ്യനെ 
പ്പോലെ കാണപ്പെട്ട ആരോ പെട്ടെന്ന്‌ എന്‍െറ 
മുമ്പില്‍ വന്നു നിന്നു. അപ്പോള്‍ ഞാനൊരാ 
ളുടെ ശബ്ദം കേട്ടു. ഉലായിനദിയില്‍ നിന്നാ 
ണ്‌ ഈ ശബ്ദം വന്നത്‌. ശബ്ദം വിളിച്ചു പറ 
ഞ്ഞു, “ഗബ്രീയേലേ, ഇയാള്‍ക്കു ദര്‍ശനം വിശ 
ദീകരിച്ചു കൊടുക്കുക.” 

17അതിനാല്‍, മനുഷ്യരൂപിയായ ഗബ്രീയേല്‍ 
ദൂതന്‍ എന്‍െറയടുത്തേക്കു വന്നു. ഞാന്‍ വല്ലാ 
തെ ഭയന്നു. ഞാന്‍ നിലത്തു വീണു. പക്ഷേ 
ഗബ്രീയേല്‍ എന്നോടു പറഞ്ഞു, “മനുഷ്യാ, 
അവസാനകാലത്തേക്കുള്ളതാണ്‌ ഈ ദര്‍ശന 
മെന്നു മനസ്സിലാക്കുക.” 

18ഗബ്രീയേല്‍ സംസാരിച്ചുകൊണ്ടിരിക്കവേ, 
ഞാന്‍ നിലത്തേക്കു വീണ്‌ ഉറക്കത്തിലാണ്ടു. 
അതൊരു ഗാഡ്രനിദ്രയായിരുന്നു. ഗപ്രീയേല്‍ 
ഒരു സ്പര്‍ശനം കൊണ്ട എന്നെ എഴുന്നേല്ലിച്ചു 
നിര്‍ത്തി. 1ഥബ്രീയേല്‍ പറഞ്ഞു, “ഇപ്പോള്‍ 
ഞാന്‍ നിനക്കുദര്‍ശനം വിശദീകരിച്ചു തരാം. 
ഭാവിയില്‍ എന്തുണ്ടാകുമെന്ന്‌ ഞാന്‍ നിന്നോടു 
പറയാം. നിന്‍െറ ദര്‍ശനങ്ങള്‍ അവസാനകാല 
ത്തെപ്പറ്റിയുള്ളതായി രുന്നു. 











വിശുദ്ധന്മാര്‍ ദൂതന്‍ എന്നാവാം ഇതിനര്‍ത്ഥം. 


ദാനീയേല്‍ 8:20-9:12 


20“രണ്ടു കൊമ്പുള്ള ഒരാണാടിനെ നീ കണ്ടു. 
ആ കൊമ്പുകള്‍ മേദ്യയും പാര്‍സിയുമായി 
രുന്നു. ഗ്രീസിലെ രാജാവായിരുന്നു കോലാട്‌. 
കണ്ണുകള്‍ക്കിടയിലെ വലിയ കൊന്പ്‌ ആദ്യ 
ത്തെ രാജാവാകുന്നു. 2ആ കൊമ്പ്‌ ഒടിഞ്ഞു. 
ആ സ്ഥാനത്ത്‌ നാലു കൊമ്പുകള്‍ മുളച്ചു. 
ആ നാലു കൊമ്പുകള്‍ നാലു രാജ്യങ്ങളാകുന്നു. 
ആദ്യത്തെ രാജാവിന്‍െറ രാജ്യത്തുനിന്നാണ്‌ ആ 
നാലു രാജ്യങ്ങളുണ്ടാകുന്നത്‌. പക്ഷേ ആ നാലു 
രാഷ്ട്രങ്ങളും ആദ്യത്തെ രാജാവിനെ പ്പോലെ 
പ്രബലമല്ല. 

23*അവസാന കാലത്ത്‌ ആ നാലു രാഷ്ട്രങ്ങ 
ള്‍ക്കും ക്രൂരനും കര്‍ക്കശക്കാരനുമായ ഒരു രാജാ 
വുണ്ടാകും, അയാള്‍ വലിയ സൂത്രശാലിയുമാ 
യിരിക്കും. നിരവധി നിരവധി പാപികള്‍ 
അവിടെ നിറയുമ്പോഴാണ്‌ ഇതു സംഭവിക്കുക. 
24ഈ രാജാവ്‌ വളരെ ശക്തനായിരിക്കും. പക്ഷേ 
അവന്‍െറ ശക്തി അവ നില്‍നിന്നല്ല. ഈ 
രാജാവ്‌ വലിയ വിനാശത്തിനു കാരണമാകും. 
തന്‍െറ പ്രവര്‍ത്തികളിലെല്ലാം അവന്‍ വിജയി 
യായിരിക്കും. ശക്തരായവരെ-ദൈവത്തിനന്‍െറ 
വിശുദ്ധന്മാരെപ്പോലും-അവ൯ നശിപ്പിക്കും. 
25“ഈ രാജാവ്‌ വളരെ സമര്‍ത്ഥനും സൂത്രശാ 
ലിയുമായിരിക്കും. വിജയിയായിത്തീരാ൯ 
അവന്‍ തന്‍െറ ജ്ഞാനവും നുണകളും ഉപയോ 
ഗിക്കും. താന്‍ വലിയ പ്രമാണിയാണെന്ന്‌ 
അവന്‍ കരുതും. അപ്രതീക്ഷിതമായി അവന്‍ 
നിരവധിപേരെ നശിപ്പിക്കും. പ്രഭുക്കന്മാരുടെ 
പ്രഭു(ദൈവം)വിനോടു പോരാടാന്‍ പോലും 
അവന്‍ ശ്രമിക്കും. എന്നാല്‍ ക്രൂരനായ ആ രാജാ 
വിററ അധികാരം തകര്‍ക്കപ്പെടും. അവനെ 
നശിപ്പിക്കുന്നതാകട്ടെ ഒരു മനുഷ്യകരവുമായി 
രിക്കില്പ. 

2*ആ കാലത്തെപ്ഛറ്റിയുള്ള ഈ ദര്‍ശനവും 
ഞാന്‍ പറഞ്ഞ കാര്യങ്ങളും സത്യമായിത്തീരും. 
പക്ഷേ ആ ദര്‍ശനങ്ങള്‍ വളരെ വളരെക്കാലം 
സംഭവിക്കാതിരിക്കാന്‍ മുദ്രവച്ചു സൂക്ഷിക്കുക.” 

2്ഞാന്‍, ദാനീയേൽ, വളരെ ദുര്‍ബലനായി. 
ആ ദര്‍ശനത്തിനുശേഷം വളരെക്കാലം ഞാന്‍ 
രോഗിയായി കിടന്നു. അനന്തരം ഞാന്‍ എണീ 
ക്കുകയും രാജാവിന്‍െറയടുത്ത്‌ ജോലിക്കായി 
പോവുകയും ചെയ്തു. പക്ഷേ ദര്‍ശനത്തെ 
ചൊല്ലി ഞാന്‍ വളരെ സംഭൂമിച്ചിരുന്നു. ദര്‍ശന 
ത്തിന്‍റെ അര്‍ത്ഥമെന്തെന്ന്‌ എനിക്കു മനസ്സി 
ലായില്ല. 
































ദാനീയേലിന്‍െറ പ്രാര്‍ത്ഥന 

ദാര്യാവേശ്‌ രാജാവായിരുന്നതിനെറ ഒന്നാം 

വര്‍ഷമായിരുന്നു ഇതൊക്കെ സംഭവിച്ചത്‌. 
അഹശ്വേരോശിന്‍െറ പുത്രനായിരുന്നു ദാര്യാ 
വേശ്‌. മേദ്യവംശജനായിരുന്നു ദാര്യാവേശ്‌. 
അവന്‍ ബാബിലോണിനന്‍െറ രാജാവായി. 
ദാര്യാവേശ്‌ രാജാവായതിന്‍െറ ആദ്യവര്‍ഷം 
ഞാന്‍, ദാനീയേൽ, ചില പുസ്തകങ്ങള്‍ വായി 
ക്കുകയായിരുന്നു. യെരൂശലേം പുനര്‍നിരര്‍മ്മിക്ക 
പ്ലെടുംമുന്പ്‌ എത്ര സംവത്സരങ്ങള്‍ കടന്നുപോ 


856 


ഉപവസിക്കുകയും ദു:ഖസൂചകമായ വസ്ത്ര 
ങ്ങള്‍ ധരിക്കുകയും തലയില്‍ ചെളി പൂശുക 
യും ചെയ്തു. ഞാന്‍ എന്റെറ ദൈവമാകുന്ന 
യഹോവയോടു പ്രാര്‍ത്ഥിച്ചു. എന്‍െറ സകല 
പാപങ്ങളെയും പറ്റി ഞാന്‍ അവനോടു പറ 
ഞ്ഞു. ഞാന്‍ പറഞ്ഞു: “യഹോവേ, നീ മഹാ 
നും ഭയങ്കരനുമായ ദൈവമാകുന്നു. നിന്നെ 
സ്‌നേഹിക്കുന്നവരുമായുള്ള സ്നേഹത്തി 
ന്‍െറയും കാരുണ്യത്തിന്‍െറയും കരാര്‍ നീ 
പാലിക്കുന്നു. നിന്‍െറ കല്വനകളനുസരിക്കുന്ന 
വരുമായി നീ നിന്‍െറ കരാര്‍ പാലിക്കുന്നു. 

“എന്നാല്‍ യഹോവേ, ഞങ്ങള്‍ പാപം 
ചെയ്തിരിക്കുന്നു! ഞങ്ങള്‍ തെറ്റു ചെയ്തിരിക്കു 
ന്നു. മോശമായത്‌ ഞങ്ങള്‍ ചെയ്തിരിക്കുന്നു. 
ഞങ്ങള്‍ നിനക്കെതിരായി. നിന്‍െറ കല്പനക 
ളില്‍നിന്നും ന്യായവിധികളില്‍നിന്നും ഞങ്ങള 
കന്നു. പ വാചകരെ ഞങ്ങള്‍ ചെവിക്കൊ 
ണ്ടില്ല. അവര്‍ നിന്‍െറ ദാസന്മാരായിരുന്നു. 
പ്രവാചകന്മാര്‍ നിനക്കുവേണ്ടി സംസാരിച്ചു. 
അവര്‍ ഞങ്ങളുടെ രാജാക്കന്മാരോടും നേതാക്ക 
ളോടും പിതാക്കന്മാരോടും സംസാരിച്ചു. സക 
ലയിസ്രായേലുകാരോടും അവര്‍ സംസാരിച്ചു. 
എന്നാല്‍ ഞങ്ങള്‍ ആ പ്രവാചകര്‍ക്കു ചെവി 
കൊടുത്തില്ല! 

യഹോവേ, നീ നല്ലവനാകുന്നു, നന്മ 
നിന്‍േറതുമാകുന്നു! എന്നാല്‍ ഇന്നു ഞങ്ങള്‍ക്കാ 
കട്ടെ ലജ്ജയായിരിക്കുന്നു. യെഹൂദക്കാര്‍ക്കും 
യെരൂശലേംകാര്‍ക്കും ലജ്ജയുണ്ടായിരിക്കുന്നു. 
അടുത്തും അകലെയുമുള്ള സകല യിസ്ധരായേ 
ലുകാര്‍ക്കും ലജ്ജ അനുഭവപ്പെടും. യഹോവേ, 
ആ ജനങ്ങളെ നീ നിരവധി രാഷ്ട്രങ്ങളിലായി 
ചിതറിച്ചു. ആ സകല രാഷ്ട്രങ്ങളിലുമുള്ള 
യിസ്രായേലുകാര്‍ ലജ്ജിക്കണം. യഹോവയായ 
നിനക്കെതിരെ ചെയ്ത സകലപാപങ്ങള്‍ക്കും 
അവര്‍ അപമാനിതരാകണം. 

“യഹോവേ, ഞങ്ങളെല്ലാം നാണം കെടണം. 
ഞങ്ങളുടെ സകല രാജാക്കന്മാരും നേതാക്കളും 
പൂര്‍വ്വികന്മാരും നാണം കെടണം. എന്തുകൊ 
ണ്ടെന്നാല്‍, യഹോവേ, ഞങ്ങള്‍ നിനക്കെതിരെ 
പാപം ചെയ്തു. 

“പക്ഷേ യഹോവേ, നീ കാരുണ്യവാനാകു 
ന്നു. മനുഷ്യര്‍ ചെയുന്ന തിന്മകള്‍ക്ക്‌ നീ അവ 
രോടു ക്ഷമിക്കുന്നു. ഞങ്ങള്‍ സത്യമായും നിന 
ക്കെതിരാവുകയും ചെയ്തു. 10ഞങ്ങള്‍ ഞങ്ങ 
ളുടെ ദൈവമാകുന്ന യഹോവയെ അനുസരി 
ചിട്ടില്ല. യഹോവ തന്‍െറ ദാസന്മാരിലൂടെയും 
പ്രവാചകരിലൂടെയും ഞങ്ങള്‍ക്ക്‌ നിയമങ്ങള്‍ 
നല്‍കി. പക്ഷേ ഞങ്ങള്‍ അവന്‍െറ നിയമങ്ങ 
ളൊന്നും അനുസരിച്ചില്ല. ॥യിസ്രായേൽജനങ്ങ 
ളിലാരും നിന്‍െറ ഉപദേശങ്ങളനുസരിചില്ല. 
അവരെല്ലാം വഴിതെറ്റിപ്പോയി. അവര്‍ നിന്നെ 
അനുസരിച്ചില്ല. ദൈവത്തിന്‍െറ ദാസനായി 
രുന്ന മോശെയുടെ നിയമത്തില്‍ ശാപങ്ങളും 
വാഗ്ദാനങ്ങളും എഴുതിയിട്ടുണ്ട്‌. നിയമങ്ങളനു 
സരിക്കാതിരുന്നാലുള്ള ശാപങ്ങളെപ്പറ്റിയും 
ശപഥങ്ങളെപ്പറ്റിയുമായിരുന്നു അത്‌. യഹോവ 




















കുമെന്ന്‌ ആ പുസ്തകങ്ങളില്‍ യഹോവ യിരെ 
മ്യാവിനോടു പറഞ്ഞതായി ഞാന്‍ കണ്ടു. എഴു 
പതു വര്‍ഷങ്ങള്‍ കടന്നുപോകുമെന്നാണ്‌ 
യഹോവ പറഞ്ഞത്‌. 

അനന്തരം ഞാന്‍ എന്‍െറ യജമാനനായ 
ദൈവത്തിന്‍െറ നേര്‍ക്കു തിരിഞ്ഞു. അവനോടു 
ഞാന്‍ പ്രാര്‍ത്ഥിക്കുകയും അവന്‍െറ സഹായ 
ത്തിനായി അപേക്ഷിക്കുകയും ചെയ്തു. ഞാന്‍ 


യ്ക്കെതിരെ ഞങ്ങള്‍ പാപം ചെയ്തതിനാല്‍ 
അതെല്ലാം ഞങ്ങള്‍ക്കു സംഭവിക്കുകയും 
ചെയ്തു. 

12അതെല്ലാം ഞങ്ങള്‍ക്കും നേതാക്കള്‍ക്കും 
സംഭവിക്കുമെന്ന്‌ ദൈവം പറഞ്ഞു. അവന്‍ 
അവയൊക്കെ സംഭവിപ്പിക്കുകയും ചെയ്തു. 
അവന്‍ ഞങ്ങള്‍ക്ക്‌ മഹാ അനര്‍ത്ഥങ്ങള്‍ വരു 
ത്തി. യെരൂശലേം അനുഭവിച്ചതുപോലെ മറ്റൊ 





857 


രൂനഗരവും അനുഭവിച്ചിട്ടുണ്ടാവില്ല. 13മോശെ 
യുടെ നിയമത്തില്‍ എഴുതിയിരിക്കുന്നതു 
പോലെ തന്നെയാണതൊക്കെ സംഭവിച്ചത്‌. 
എന്നിട്ടും ഞങ്ങള്‍ യഹോവയോടു സഹായ 
ത്തിനപേക്ഷിച്ചില്ല! പാപം ചെയ്യുന്നത്‌ 
ഞങ്ങള്‍ നിര്‍ത്തുകയും ചെയ്തില്ല. യഹോവേ, 
നിനെ സത്ൃയത്തോടു ഞങ്ങള്‍ എന്നിട്ടും 
ചെവിയോര്‍ത്തില്പ. 1യഹോവ ഞങ്ങള്‍ക്ക്‌ 
അനര്‍ത്ഥങ്ങള്‍ തയ്യാറാക്കിവച്ചു. അതൊക്കെ 
അവന്‍ ഞങ്ങള്‍ക്കു സംഭവിപ്പിക്കുകയും 
ചെയ്തു. തന്‍െറ പ്രവര്‍ത്തികളിലൊക്കെ നീതി 
മാനായതുകൊണ്ടാണ്‌ യഹോവ ഇതൊക്കെ 
ചെയ്തത്‌. എന്നിട്ടും ഞങ്ങളവനെ ചെവിക്കൊ 
ണ്ടില്ല. 

15“യഹോവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങ 
ളെ ഈജിപ്തില്‍നിന്നും മോചിപ്പിക്കുന്നതിന്‌ 
നീ നിന്‍െറശക്തി ഉപയോഗിച്ചു. ഞങ്ങള്‍ 
നിന്‍െറ ജനമാകുന്നു. അക്കാരണംകൊണ്ട്‌ നീ 
ഇന്നും പ്രസിദ്ധനാകുന്നു. യഹോവേ, ഞങ്ങള്‍ 
പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങള്‍ ക്രൂരകൃത്യ 
ങ്ങള്‍ ചെയ്തിരിക്കുന്നു. യഹോവേ, യെരൂശ 
ലേമിനോടുള്ള കോപം അവസാനിപ്പിക്കേ 
ണമേ. യെരൂശലേം നിന്‍െറ വിശുദ്ധപര്‍വ്വത 
ത്തിന്മേലാകുന്നു. നീ ശരിയായ കാര്യങ്ങള്‍ 
ചെയ്യുന്നു, അതിനാല്‍ യെരൂശലേമിനോടുള്ള 
കോപം അവസാനിപ്പിക്കേണമേ. ചുറ്റുമുള്ളവര്‍ 
ഞങ്ങളെ അപമാനിക്കുകയും നിന്‍െറ ജനത്തെ 
അപമാനിക്കുകയും ചെയ്യുന്നു. ഞങ്ങളും ഞങ്ങ 
ളുടെ പൂര്‍വ്വികരും നിനക്കെതിരെ പാപം 
ചെയ്തതിനാലാണ്‌ ഇങ്ങനെ സംഭവിക്കുന്നത്‌. 

17“ഇപ്പോള്‍ യഹോവേ എന്‍െറ പ്രാര്‍ത്ഥന 
കേട്ടാലും. ഞാന്‍ നിന്‍െറ ദാസനാകുന്നു. സഹാ 
യത്തിനായുള്ള എന്‍െറ പ്രാര്‍ത്ഥന ചെവി 
ക്കൊണ്ടാലും. നിന്‍െറ വിശുദ്ധസ്ഥലത്തിനായി 
നന്മകള്‍ ചെയ്താലും. ആ മന്ദിരം തകര്‍ക്കപ്പെ 
ട്ടിരിക്കുന്നു. പക്ഷേ യജമാനനേ, അങ്ങയുടെ 
തന്നെ നന്മയ്ക്കായി ഈ നന്മകള്‍ ചെയ്താലും. 
15എന്‍ററ ദൈവമേ, എന്നെ ചെവിക്കൊണ്ടാ 
ലും. കണ്ണുകള്‍ തുറന്ന്‌ ഞങ്ങള്‍ക്കു സംഭവിച്ചിരി 
ക്കുന്ന ദുരിതങ്ങള്‍ കണ്ടാലും! നിന്‍െറ നാമ 
ത്തില്‍ വിളിക്കപ്പെടുന്ന നഗരത്തിന്‌ എന്തു 
പറ്റിയെന്നു കാണുക! ഞങ്ങള്‍ നല്ലവരാണെ 
ന്നല്ല ഞാന്‍ പറയുന്നത്‌. അതിനാലാണ്‌ ഞാനി 
തപേക്ഷിക്കുന്നത്‌. നീ ദയാവാനാണെന്ന്‌ എനി 
ക്കറിയാമെന്നതുകൊണ്ടാണ്‌ ഞാന്‍ ഇക്കാര്യ 
ങ്ങള്‍ ചോദിക്കുന്നത്‌. 1യഹോവേ, എന്‍െറ 
വാക്കുകള്‍ കേട്ടാലും! യഹോവേ, ഞങ്ങളോടു 
ക്ഷമിച്ചാലും! യഹോവേ, ശ്രദ്ധിച്ചാലും എന്നി 
ട്ടെന്തെങ്കിലും പ്രവര്‍ത്തിക്കുകയും ചെയ്താ 
ലും! താമസിക്കരുതേ! ഇപ്പോള്‍ എന്തെങ്കിലും 
ചെയ്താലും! നിന്‍െറ തന്നെ നന്മയ്ക്കായി ഇതു 
ചെയ്താലും! എന്‍െറ ദൈവമേ, ഇപ്പോള്‍ത്ത 
ന്നെ നിന്‍െറ നാമത്തില്‍ വിളിക്കപ്പെടുന്ന 
നിന്‍െറ നഗരത്തിനും ജനത്തിനും വേണ്ടി 
എന്തെങ്കിലും ചെയ്താലും.” 








എഴുപത്‌ ആഴ്ചകളെല്ലറ്റിയുള്ള ദര്‍ശനം 

20ദൈവത്തോടുള്ള എന്‍െറ പ്രാര്‍ത്ഥനയില്‍ 
ഞാന്‍ അക്കാര്യങ്ങള്‍ പറയുകയായിരുന്നു. 
എന്‍റെയും യിസ്രായേലുകാരുടെയും പാപങ്ങ 
ളെപ്പറ്റി ഞാന്‍ പറയുകയായിരുന്നു. ദൈവത്തി 
ന്‍െറ വിശുദ്ധപര്‍വ്വതങ്ങള്‍ക്കായി ഞാന്‍ പ്രാര്‍ 
ത്ഥിക്കുകയായിരുന്നു. 22ഞാന്‍ പ്രാര്‍ത്ഥിച്ചു 
കൊണ്ടിരിക്കവേ, ഗബ്രീയേല്‍ എന്നയാള്‍ 





ദാനീയേൽ 9:13-10:1 


എന്‍െറയടുത്തേക്കു വന്നു. ദര്‍ശനത്തില്‍ ഞാന്‍ 
കണ്ട ആളായിരുന്നു ഗബ്രീയേല്‍. വേഗത്തില്‍ 
പറന്നാണ്‌ അയാള്‍ എന്‍െറയടുത്തു വന്നത്‌. 
സായാഹ്നബലിയുടെ സമയത്തായിരുന്നു 
അയാള്‍ വന്നത്‌. 22ഞാനറിയാനാഗ്രഹിച്ച 
കാര്യങ്ങള്‍ മനസ്സിലാക്കാന്‍ ഗബ്രീയേല്‍ 
എന്നെ സഹായിച്ചു. ഗബ്രീയേല്‍ പറഞ്ഞു, 
“ദാനീയേലേ, നിനക്കു ജ്ഞാനം നല്‍കാനും 
ഗ്രഹിക്കുന്നതിനു സഹായിക്കാനുമാണ്‌ ഞാന്‍ 
വന്നിരിക്കുന്നത്‌. 2നിന്‍െറെ ആദ്യപ്രാര്‍ത്ഥന 
യില്‍തന്നെ കല്പന യക ന്ന നിന്നോ 
ടൂ പറയാന്‍ ഞാന്‍ വന്നിരിക്കുന്നു. ദൈവം 
നിന്നെ വളരെ സ്നേഹിക്കുന്നു! നീ ഈ കല്പന 
മനസ്സിലാക്കുകയും ദര്‍ശനം മനസ്സിലാക്കുകയും 
ചെയ്യും. 

24“ദാനീയേലേ, നിന്‍െറ ജനത്തിനും നിന്‍െറ 
വിശുദ്ധനഗരത്തിനും വേണ്ടി എഴുപത്‌ ആഴ്ച 
കള്‍ അനുവദിച്ചിരിക്കുന്നു. ദൈവം ഇതിനൊ 
ക്കെയായി ട്ടാണ്‌ എഴുപത്‌ ആഴ്ചകള്‍ കല്ലിച്ചി 
രിക്കുന്നത്‌: തിന്മകള്‍ ചെയ്യുന്നതു തടയാന്‍, 
പാപങ്ങള്‍ തടയാന്‍, മനുഷ്യരെ ശുദ്ധീകരി 
ക്കാന്‍, നിത്യമായി തുടരുന്ന നന്മകൊണ്ടുവ 
രാന്‍, ദര്‍ശനങ്ങളെയും പ്രവാചകന്മാരെയും 
മുദ്ര വയ്ക്കുവാന്‍, പിന്നെ അതിവിശുദ്ധമാ 
യൊരിടം സമര്‍പ്പിക്കാനും. 

2ട“ദാനീയേലേ, ഇക്കാര്യങ്ങള്‍ പഠിക്കുക. 
ഇക്കാര്യങ്ങള്‍ മനസ്സിലാക്കുക! സന്ദേശം തിരി 
കെപോകുകയും യെരുശലേം പുനര്‍നിര്‍മ്മിക്കു 
കയും ചെയ്യുന്ന കാലംമുതല്‍ തെരഞ്ഞെടുക്ക 
പ്പെട്ട രാജാവിന്‍െറ വരവിന്‍െറ കാലംവരെ 
ഏഴാഴ്ചത്തെ സമയമുണ്ടാകും. പിന്നെ യെരൂ 
ശലേം പുനര്‍നിര്‍മ്മിക്കപ്പെടും. യെരുശലേമില്‍ 
വീണ്ടും ജനങ്ങള്‍ക്കു സമ്മേളിക്കാന്‍ സ്ഥലമു 
ണ്ടാകും. നഗരത്തെ സംരക്ഷിക്കാന്‍ അതിനു 
ചുറ്റിലും ഒരു കിടങ്ങുമുണ്ടാകും. അറുപത്തി 
രണ്ട ആഴ്ചകൊണ്ട്‌ യെരൂശലേം പുനര്‍നിര്‍മ്മി 
ക്കപ്പെടും. പക്ഷേ ആ സമയത്ത്‌ യെരൂശലേമില്‍ 
നിരവധി കുഴപ്പങ്ങളുണ്ടായിരിക്കും. 2അറുപ 
ത്തിരണ്ട്‌ ആഴ്ചകള്‍ക്കുശേഷം, തെരഞ്ഞെടുക്ക 
പ്പെട്ടവ൯ വധിക്കപ്പെടും. അവന്‍ ഇല്ലാതാകും. 
അനന്തരം ഭാവിയിലെ നേതാവിന്‍െറ ജനം 
നഗരവും വിശുദ്ധസ്ഥലവും നശിപ്പിക്കും. 
അന്ത്യം ഒരു പ്രളയംപോലെ വരും. അന്ത്യം 
വരെ യുദ്ധം തുടരും. ആ സ്ഥലം പൂര്‍ണ്ണമായും 
തകര്‍ക്കപ്പെടണമെന്നാണു ദൈവം കല്ലിച്ചിരി 
ക്കുന്നത്‌. 

27“അനന്തരം ഭാവിയിലെ ഭരണാധിപന്‍ നിര 
വധിപേരുമായി ഒരു കരാര്‍ ഉണ്ടാക്കും. ആ 
കരാര്‍ ഒരാഴ്ചത്തേക്കു തുടരും. ഒരാഴ്ചയുടെ 
പകുതിക്കാലത്തേക്കു വഴിപാടുകളും ബലിക 
ളും നിലയ്ക്കും. പിന്നെ വിനാശകന്‍ വരും. 
അവന്‍ കൊടിയ വിനാശപ്രവൃത്തികള്‍ 
ചെയ്യും! എന്നാല്‍ ആ വിനാശകന്‍ പൂര്‍ണ്ണമാ 
യും നശിപ്പ്ിക്കപ്പെടാന്‍ ദൈവം കല്ലിച്ചിരി 
ക്കുന്നു.” 























ടൈഗ്രീസുനദീതീരത്ത്‌ ദാനീ 
യേലിന്‍െറ ദര്‍ശനം 
പാര്‍സിയുടെ രാജാവായിരുന്നു കോരെ 
10% കോരെശിന്‍െറ മൂന്നാം ഭരണവര്‍ഷം, 
ദാനീയേല്‍ ഇക്കാര്യങ്ങളെ! മനസ്സിലാക്കി. 
ബേല്‍ത്ത്ഗെസ്സര്‍ എന്നായിരുന്നു ദാനീയേലി 
ന്‍െറ അപര നാമം.) ഇക്കാര്യങ്ങള്‍ സത്യമാണ്‌, 
പക്ഷേ മനസ്സിലാക്കാന്‍ വിഷമകരവും. 


ദാനീയേല്‍ 10:2-11:4 


എന്നാല്‍ ദാനീയേലിന്‌ ഇക്കാര്യങ്ങള്‍ മനസ്സി 
ലായി. അവ അയാളോടു ഒരു ദര്‍ശനത്തില്‍ 
വിശദീകരിക്കപ്പെട്ടിരുന്നു. 

ദാനീയേൽ പറയുന്നു, “അന്ന്‌, ഞാന്‍, ദാനീ 
യേല്‍, മൂന്നാഴ്ചക്കാലത്തേക്കു വളരെ ദു:ഖിത 
നായിരുന്നു. 3ആ മുന്നാഴ്ചക്കാലം ഞാന്‍ വിശി 
ഷ്ടഭോജ്യങ്ങളൊന്നും കഴിച്ചില്ല. ഞാന്‍ മാംസ 
മൊന്നും കഴിച്ചില്ല. വീഞ്ഞു കുടിക്കുകയും 
ചെയ്തില്ല. തലയില്‍ ഞാന്‍ എണ്ണ തേച്ചില്ല. 
മൂന്നാഴ്‌ ചക്കാലത്തേക്കു ഞാനിതൊന്നും 
ചെയ്തില്ല. 

“ആ വര്‍ഷം, ആദ്യമാസത്തിന്‍െറ ഇരുപത്തി 
നാലാം തീയതി, ഞാന്‍ മഹത്തായ ടൈഗ്രീസു 
നദീതീരത്തു നില്‍ക്കുകയായിരുന്നു. അവിടെ 
നില്‍ക്കവേ, ഞാന്‍ തലയുയര്‍ത്തി നോക്കി. 
എനിക്കുമുമ്പില്‍ ഒരാള്‍ നില്‍ക്കുന്നതു ഞാന്‍ 
കാണുകയും ചെയ്തു. ലിനന്‍വസ്ത്രങ്ങളായി 
രുന്നു അയാള്‍ ധരിച്ചിരുന്നത്‌. തനിത്തങ്കം കൊ 
ണ്ടുണ്ടാക്കിയ ഒരു പട്ട അയാള്‍ അരയില്‍ ധരി 
ച്ചിരുന്നു. അയാളൂടെ ശരീരം മൃദുവായി, തിള 
ങ്ങുന്ന ഒരു കല്ലുപോലെയായിരുന്നു. അവന്‍െറ 
മുഖം മിന്നല്‍പോലെ തിളങ്ങിയിരുന്നു! അവ 
നെറ കണ്ണുകള്‍ തീജ്വാല പോലെയായിരുന്നു. 
അവന്‍െറ കൈകളും പാദങ്ങളും മിനുക്കിയ 
ഓടുപോലെയായിരുന്നു! അവന്‍െറ ശബ്ദമോ, 
ഒരാള്‍ക്കൂട്ടത്തിന്‍െറയത്ര ഉച്ചത്തിലും! 

“ഞാന്‍, ദാനീയേൽ, മാത്രമായിരുന്നു ആ 
ദര്‍ശനം കണ്ടത്‌. എന്നോടൊപ്പമുണ്ടായിരുന്നവ 
ര്‍ക്ക്‌ ആ ദര്‍ശനമുണ്ടായില്ല. പക്ഷേ എന്നിട്ടും 
അവര്‍ ഭയന്നു. ഭയംകൊണ്ട്‌ അവര്‍ ഓടിയൊ 
ളിക്കുകവരെ ചെയ്തു. 8അങ്ങനെ ഞാന്‍ ഒറ്റ 
യ്ക്കായി. ഞാന്‍ ആ ദര്‍ശനം കാണുകയായി 
രുന്നു. അതെന്നെ ഭയപ്പെടുത്തി. എനിക്കെന്‍റെ 
ശക്തി നഷ്ടപ്പെട്ടു. എന്‍െറ മുഖം മരിച്ചവന്‍േറ 
തുപോലെ വിളറിവെളുത്തു. ഞാന്‍ നിസ്റ്റഹായ 
നുമായിരുന്നു. 9പിന്നെ, ദര്‍ശനത്തില്‍ പ്രത്യക്ഷ 
നായവന്‍ സംസാരിക്കുന്നത്‌ ഞാന്‍ കേട്ടു. അവ 
ന്‍െറ ശബ്ദം കേള്‍ക്കവേ ഞാനൊരു അഗാധ 
ഉറക്കത്തിലാണ്ടു. എന്‍െറ മുഖം നിലത്തു പറ്റി 
ക്കിടന്നു. 

10“അപ്പോള്‍ ഒരു കരം എന്നെ സ്പര്‍ശിച്ചു. 
അങ്ങനെ സംഭവിച്ചപ്പോള്‍ ഞാന്‍ കൈകളി 
ലും കാല്‍മുട്ടുകളിലും എഴുന്നേറ്റു. ഞാന്‍ ഭയം 
കൊണ്ട്‌ വിറയ്ക്കുന്നുണ്ടായിരുന്നു. 1ദര്‍ശനത്തി 
ലെ മനുഷ്യന്‍ എന്നോടുപറഞ്ഞു, 'ദാനീയേ 
ലേ, ദൈവം നിന്നെ വളരെ സ്നേഹിക്കുന്നു. 
ഞാന്‍ നിന്നോടു പറയുന്ന കാര്യങ്ങളെപ്പറ്റി 
ശ്രദ്ധയോടെ ചിന്തിക്കുക. എഴുന്നേല്‍ക്കൂ, 
ഞാന്‍ നിന്‍െറയടുത്തേക്കു അയയ്ക്കുപ്പെട്ടതാ 
ണ്‌.” അവന്‍ ഇതു പറഞ്ഞപ്പോള്‍, ഞാ൯ എഴു 
ന്നേറ്റു. ഭയംകൊണ്ട്‌ ഞാനപ്പോഴും വിറയ്ക്കുക 
യായിരുന്നു. 12അനന്തരം ദര്‍ശനത്തിലെ മനു 
ഷ്യന്‍ വീണ്ടും സംസാരിച്ചുതുടങ്ങി. അയാള്‍ 
പറഞ്ഞു, 'ദാനീയേലേ ഭയപ്പെടേണ്ട. ആദ്യ 
ദിനം മുതലേ ജ്ഞാനം നേടാനും ദൈവസമക്ഷ 
ത്തില്‍ വിനീതനാകാനും നീ നിശ്ചയിച്ചു. 
അവന്‍ നിന്‍െറ പ്രര്‍ത്ഥനകള്‍ കേൾക്കുകയാ 
യിരുന്നു. നീ പ്രാര്‍ത്ഥിക്കുകയായിരുന്നതിനാ 
ലാണു ഞാന്‍ നിനന്‍െറയടുത്തേക്കു വന്നത്‌. 
13എന്നാല്‍ പാര്‍സിയുടെ പ്രഭു (ദൂതന്‍) എനി 
ക്കെതിരെ പോരാടുകയും എന്നെ ഇരുപത്തൊ 
ന്നുദിവസം ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു. 
അനന്തരം പ്രധാനപ്രഭുക്കന്മാരില്‍ (ദൂതന്മാര്‍) 
ഒരാളായ മീഖായേല്‍ എന്‍െറ രക്ഷയ്ക്കെത്തി. 














858 


എന്തെന്നാല്‍ ഞാനവിടെ പാര്‍സിരാജാവി 
ന്‍െറ മുമ്പില്‍ കുടുങ്ങിയിരുന്നു. 1ദാനീയേല്‍, 
ഇപ്പോള്‍ ഞാന്‍ നിനന്‍െറയടുത്തു വന്നിരിക്കു 
ന്നത്‌ നിന്‍െറ ജനതയ്ക്കു ഭാവിയിലെന്തു സംഭ 
വിക്കുമെന്നു നിന്നോടു വിവരിക്കുന്നതിനാണ്‌. 
ഭാവിയിലെ ഒരു കാലത്തെല്പറ്റിയുള്ളതായി 
രുന്നു ആ ദര്‍ശനം. 

15“അയാള്‍ എന്നോടു സംസാരിച്ചു കൊണ്ടി 
രിക്കവേ, ഞാന്‍ മുഖം നിലത്തമര്‍ത്തി നമിച്ചു. 
എനിക്കു സംസാരിക്കാനായില്ല. 1അനന്തരം 
മനുഷ്യനെപ്പോലെ കാണപ്പെട്ടവന്‍ എന്റെറ 
ചുണ്ടുകളില്‍ സ്പര്‍ശിച്ചു. ഞാന്‍ വായ തുറക്കു 
കയും സംസാരിച്ചു തുടങ്ങുകയും ചെയ്തു. 
ഞാന്‍ എനിക്കു മുമ്പില്‍ നില്‍ക്കുന്നവനോടു 
പറഞ്ഞു, “പ്രഭോ, ദര്‍ശനത്തില്‍ കണ്ട കാര്യ 
ങ്ങള്‍ എന്നെ കുഴക്കുകയും ഭയപ്പെടുത്തുകയും 
ചെയ്തിരിക്കുന്നു. എനിക്കു നിസ്സഹായത അനു 
ഭവപ്പെടുന്നു. 7്രഭോ, ഞാന്‍ അങ്ങയുടെ ദാസ 
നായ ദാനീയേലാകുന്നു. എനിക്കെങ്ങനെ 
അങ്ങയോടു സംസാരിക്കാനാകും? എന്‍റ 
ശക്തി നഷ്ടമായിരിക്കുന്നു. എനിക്കു ശ്വസി 
ക്കാന്‍ പോലും വിഷമമായിരിക്കുന്നു.” 

18“തനുഷ്യനെപ്പോലെ കാണപ്പെട്ടവ൯ 
എന്നെ വീണ്ടും സ്പര്‍ശിച്ചു. അയാളെന്നെ 
തൊട്ടപ്പോള്‍ എനിക്ക്‌ ശക്തിയുണ്ടായി. 
19അപ്പോള്‍ അവന്‍ പറഞ്ഞു, 'ദാനീയേലേ, 
ഭയപ്പെടണ്ട. ദൈവം നിന്നെ വളരെ സ്നേഹി 
ക്കുന്നു. നിനക്കു സമാധാനം. ഇപ്പോള്‍ ശക്ത 
നായിരിക്കുക, ശക്തനായിരിക്കുക. 

“അവന്‍ എന്നോടു സംസാരിച്ചപ്പോള്‍ ഞാന്‍ 
ശക്തനായിത്തീര്‍ന്നു. അപ്പോള്‍ ഞാന്‍ പറ 
ഞ്ഞു, “പ്രഭോ, അങ്ങെനിക്കു ശക്തി തന്നിരിക്കു 
ന്നു. ഇനി അങ്ങയ്ക്കു സംസാരിക്കാം.” 

20“അതിനാല്‍ അവന്‍ അവരോടു പറഞ്ഞു, 
“ദാനീയേലേ, ഞാനെന്തിനാണ്‌ നിന്‍െറയടു 
ത്തേക്കു വന്നതെന്ന്‌ നിനക്കറിയാമോ? വൈകാ 
തെ എനിക്ക്‌ പാര്‍സി പ്രഭൂവിനെതിരെ യുദ്ധ 
ത്തിനു പോകേണ്ടതുണ്ട്‌. ഞാന്‍ പോകുമ്പോള്‍ 
ഗ്രീസിലെ പ്രഭൂവരും. 2എന്നാല്‍ ദാനീയേൽ, 
ഞാന്‍ പോരുന്നതിനു മുമ്പ്‌ സത്യത്തിന്‍റെ 
പുസ്തകത്തില്‍ എന്താണെഴുതിയിരിക്കുന്ന 
തെന്ന്‌ ഞാന്‍ ആദ്യം നിന്നോടു പറയേണ്ടതുണ്ട്‌. 
മീഖായേലല്ലാതെ ആരും ആ ദുഷ്ടദുതന്മാര്‍ക്കെ 
തിരെ എന്നോടൊപ്പം നില്‍ക്കുന്നില്ല. നിന്‍െറ 
ജനതയ്ക്കുമേല്‍ ഭരണം നടത്തുന്ന പ്രഭുവാണ്‌ 
മീഖായേല്‍. 














മേദ്യനായ ദാര്യാവേശ്‌ രാജാവായതിനന്‍െറ 
] Te പാര്‍സിപ്രഭൂവിനെതിരെ 
യുള്ള യുദ്ധത്തില്‍ ഞാന്‍ മീഖായേലിനെ 
സഹായിക്കാന്‍ എഴുന്നേറ്റു നിന്നു. 
2“ദാനീയേലേ, ഇനി ഞാന്‍ നിന്നോടു സത്യം 
പറയാം: പാര്‍സിയില്‍ മൂന്നു രാജാക്കന്മാര്‍ കൂടി 
ഭരണം നടത്തും. പിന്നെ, നാലാമതൊരു രാജാ 
വുകൂടി വരും. ആ നാലാമത്തെ രാജാവ്‌ തനിക്കു 
മുമ്പു പാര്‍സിയില്‍ രാജാവായിരുന്ന എല്ലാ 
രാജാക്കന്മാരെക്കാളും ധനികനായിരിക്കും. 
നാലാമത്തെ രാജാവ്‌ തന്‍െറ സമ്പത്ത്‌ ശക്തി 
നേടാന്‍ ഉപയോഗിക്കും. എല്ലാവരെയും അവന്‍ 
ഗ്രീസ്‌ രാജ്യത്തിനെതിരാക്കുകയും ചെയ്യും. 
അനന്തരം അതിശക്തനും അധികാരമുള്ളവനു 
മായ ഒരു രാജാവു വരും. അവന്‍ കൂടുതല്‍ 
ശക്തിയോടെ ഭരണം നടത്തും. അവന്‍ തന്നി 
ഷ്ടംപോലെ പ്രവര്‍ത്തിക്കും. 4ആ രാജാവു 


859 


വന്നതിനുശേഷം അവന്‍െറ രാജ്യം തച്ചുടയ്ക്ക 
പ്പെടും. അവന്‍െറ രാജ്യം ലോകത്തിന്‍െറ നാലു 
ഭാഗങ്ങളിലേക്കുമായി വീതിക്കപ്പെടും. അവ 
ന്‍െറ രാജ്യം അവന്‍െറ മക്കള്‍ക്കോ പേരക്കുട്ടിക 
ള്‍ക്കോ ആയി വിഭജിക്കപ്പെടില്ല. അവനുണ്ടാ 
യിരുന്ന ശക്തി അവന്‍െറ രാജ്യത്തിനുണ്ടായിരി 
ക്കുകയില്ല. എന്തുകൊണ്ടെന്നാല്‍, അവന്‍െറ 
രാജ്യം പറിച്ചെടുത്ത്‌ അന്യര്‍ക്കു നല്‍കപ്പെടും. 

ട്‌*തെക്കിന്‍െറ രാജാവ്‌ ശക്തനായിത്തീരും. 
പക്ഷേ അനന്തരം അയാളുടെ സേനാനായകരി 
ലൊരുവ൯ അയാളെ പരാജയപ്പെടുത്തും. 
സേനാനായകന്‍ ഭരണമാരംഭിക്കും. അവന്‍ 


ദാനീയേൽ 11:5-23 


14“അക്കാലത്ത്‌ നിരവധിപേര്‍ തെക്കിന്റെ 
രാജാവിന്‌ എതിരായിത്തീരും. നിങ്ങളുടെ യുദ്ധ 
പ്രിയരായ നിരവധിപേര്‍ തെക്കന്‍രാജാവിനെ 
തിരെ തിരിഞ്ഞു യുദ്ധം ചെയ്യും. അവര്‍ വിജ 
യിക്കുകയില്ലെങ്കിലും അങ്ങനെ ചെയ്യുകവഴി 
അവര്‍ ദര്‍ശനത്തെ യാഥാര്‍ത്ഥയമാക്കും. 
പിന്നെ വടക്കന്‍രാജാവ്‌ വരികയും കോട്ടകള്‍ 
ഉപരോധിച്ച്‌ ഒരു ശക്തിയുള്ള നഗരം പിടിച്ചട 
ക്കുകയും ചെയ്യും. തെക്കന്‍സൈന്ൃത്തിന്‌ തിരി 
ച്ചടിക്കാനുള്ള ശക്തി ഉണ്ടായിരിക്കുകയില്ല. 
തെക്കന്‍സൈനൃത്തിലെ മികച്ച ഭടന്മാര്‍ക്കു 
പോലും വടക്കന്‍സൈന്യത്തെ തടയാനാവില്ല. 








അതിശക്തനായിത്തീരുകയും ചെയ്യും. 

“പിന്നെ, ഏതാനും വര്‍ഷങ്ങള്‍ക്കു ശേഷം, 
തെക്കിന്‍െറരാജാവും സേനാനായകനും 
തമ്മില്‍ ഒരു കരാര്‍ ഉണ്ടാക്കും. തെക്കിന്‍െറ രാജാ 
വിനന്‍െറ പുത്രി വടക്കിന്റെ രാജാവിനെ വിവാ 
ഹം കഴിക്കും. സമാധാനം കൈവരുത്താനാണ്‌ 
അവളിതു ചെയ്യുന്നത്‌. പക്ഷേ അവളും തെക്കി 
ന്‍െറ രാജാവും വേണ്ടത്ര ശക്തരായിരിക്കില്ല. 
ജനങ്ങള്‍ അവള്‍ക്കും അവളെ ആ രാജ്യത്തേക്കു 
കൊണ്ടുവന്നയാള്‍ക്കും എതിരായിത്തീരും. 
അവര്‍ അവളുടെ കുഞ്ഞിനും അവളെ സഹായി 
ച്ച വൃക്തിയ്ക്കും എതിരെ തിരിയും. 

പക്ഷേ തെക്കിന്റെ രാജാവിന്‍െറ സ്ഥാനം 
ഏറ്റെടുക്കാന്‍ അവളുടെ കുടുംബത്തില്‍നിന്ന്‌ 
ഒരാള്‍ വരും. വടക്കിനന്‍െറ രാജാവിന്‍റെ സൈ 
നത്തെ അയാള്‍ ആക്രമിക്കും. അയാള്‍ രാജാവി 
ന്‍െറ ശക്തിദുര്‍ഗ്ഗത്തിലേക്കു കടന്നുകയറും. 
അയാള്‍ പോരാടി വിജയിക്കും. “അവന്‍ അവ 
രുടെ വ്യാജദൈവങ്ങളെ എടുക്കും. അവരുടെ 
ലോഹവിഗ്രഹങ്ങളെയും വിലപിടിച്ച സ്വര്‍ 
ണ്ണ-വെള്ളി ഉപകരണങ്ങളെയും അവന്‍ എടു 
ക്കും. അതെല്ലാം അവന്‍ ഈജിപ്തിലേക്കു എടു 
ത്തുകൊണ്ടു പോകും. പിന്നെ ഏതാനും കൊല്ല 
ത്തേക്കു അവന്‍ വടക്കിനന്‍െറ രാജാവിനെ ഉപദ്ര 
വിക്കുകയില്ല. 9വടക്കിനെറെ രാജാവ്‌ തെക്കന്‍ 
രാജ്യത്തെ ആക്രമിക്കും. പക്ഷേ അവന്‍ തോല്‍ 
ക്കും. അവന്‍ സ്വന്തം രാജ്യത്തേക്കു മടങ്ങിപ്പോ 
വുകയും ചെയ്യും. 

10““വടക്കിന്‍െറെ രാജാവിന്‍െറ പുത്രന്മാര്‍ 
യുദ്ധത്തിന്‌ ഒരുങ്ങും. അവര്‍ ഒരു വലിയ സൈ 
നയത്തെ സംഘടിപ്പിക്കു. ആ സൈന്യം ദേശ 
ത്തുകൂടി വളരെ വേഗത്തില്‍ ശക്തമായ പ്രളയം 
പോലെ മുന്നേറും. തെക്കിന്‍െറരാജാവിനന്‍െറ 
ശക്തിദുര്‍ഗ്ഗം വരെ ആ സൈന്യം പടവെട്ടിക്കയ 
റും. അപ്പോള്‍ തെക്കിന്‍െറ രാജാവ്‌ വളരെയ 
ധികം കൂപിതനായിത്തീരും. വടക്കിനെറെ രാജാ 
വിനെതിരെ അയാള്‍ മുന്നേറ്റം നടത്തും. വടക്കി 
നെറ രാജാവിന്‌ വലിയൊരു സേനയുണ്ടെങ്കി 
ലൂം അയാള്‍ യുദ്ധത്തില്‍ തോല്‍ക്കും. 12വടക്കി 
നന്‍െറെ സൈന്യം തോല്ലിക്കപ്പെടുകയും ആ 
ഭടന്മാര്‍ പിടിച്ചുകൊണ്ടുപോകപ്പെടുകയും 
ചെയ്യും. തെക്കിന്‍്റെരാജാവ്‌ വലിയ അഹങ്കാരി 
യാവുകയും വടക്കന്‍സൈന്യത്തിലെ ആയിര 
ക്കണക്കിനു ഭടന്മാരെ വധിക്കുകയും ചെയ്യും. 
പക്ഷേ അവന്‍െറ വിജയം അധികനാള്‍ തുടരു 
കയില്ല. 3വടക്കന്‍രാജാവ്‌ മറ്റൊരു സൈന്യ 
ത്തെ സമ്പാദിക്കും. ആ സൈന്യം ആദ്യത്തേതി 
നെക്കാള്‍ വലുതായിരിക്കും. അനേകം വര്‍ഷങ്ങ 
ള്‍ക്കുശേഷം അയാള്‍ ആക്രമിക്കും. നിരവധി 
ആയുധങ്ങളുള്ള വലിയൊരു സൈന്യമായി 
രിക്കും അത്‌. ആ സൈന്യം യുദ്ധത്തിനു തയ്യാറാ 
യിരിക്കും. 
































16“വടക്കന്‍രാജാവ്‌ തനിക്കിഷ്ടമുള്ളതൊക്കെ 
പ്രവര്‍ത്തിക്കും. അവനെ തടയാന്‍ ഒരുത്തര്‍ക്കും 
കഴിയുകയില്ല. അവന്‍ ആ മനോഹരദേശത്ത്‌ 
അധികാരവും നിയന്ത്ര ണവും നേടും. അതിനെ 
നശിപ്പിക്കാനുള്ള ശക്തി അവനു കിട്ടുകയും 
ചെയ്യും. 17വടക്ക൯രാജാവ്‌ തന്‍െറ പൂര്‍ണ്ണശ 
ക്തിയുപയോഗിച്ച്‌ തെക്കന്‍രാജാവിനെ എതി 
രിടാ൯ നിശ്ചയിക്കും. തെക്ക൯രാജാവുമായി 
അയാള്‍ ഒരു കരാറുണ്ടാക്കും. വടക്കന്‍രാജാവ്‌ 
തെക്കന്‍രാജാവിന്‌ തന്‍െറ പുത്രിമാരിലൊരുവ 
ളെ വിവാഹം കഴിച്ചുകൊടുക്കും. തെക്കന്‍രാജാ 
വിനെ തോല്ലിക്കുന്നതിനാണ്‌ വടക്ക൯രാജാവ്‌ 
അങ്ങനെ ചെയ്തതെങ്കിലും ആ പദ്ധതികള്‍ 
വിജയിക്കില്ല. ആ പദ്ധതിയൊന്നും അവന്‌ 
സഹായകമാവില്ല. 

18“അനന്തരം വടക്കന്‍രാജാവ്‌ മധ്യധരണ്യാ 
ഴിയുടെ തീരത്തുള്ള മറ്റു രാജ്യങ്ങളിലേക്കു 
തന്‍െറ ശ്രദ്ധ തിരിക്കും. ആ നഗരങ്ങളില്‍ പല 
തിനെയും അയാള്‍ തോല്‍പ്പിക്കും. പക്ഷേ, ഒരു 
സൈന്യാധിപന്‍ ആ വടക്കന്‍ രാജാവിന്‍െറ 
അഹങ്കാരത്തിനും കലാപത്തിനും കടിഞ്ഞാ 
ണിടും. സൈന്യാധിപന്‍ വടക്കന്‍ രാജാവിനെ 
നാണം കെടുത്തും. 

1“അങ്ങനെ സംഭവിച്ചതിനുശേഷം ആ വട 
ക്കന്‍രാജാവ്‌ തന്‍െറ സ്വന്തം രാജ്യത്തെ ശക്തി 
ദുര്‍ഗ്ഗങ്ങളിലേക്കു മടങ്ങിപ്പോകും. പക്ഷേ 
അയാള്‍ ദുര്‍ബലനാവുകയും വീഴുകയും 
ചെയ്യും. അയാള്‍ വധിക്കപ്പെടും. 

20““ആ വടക്ക൯രാജാവിനുശേഷം പൂതിയൊ 
രൂ ഭരണാധിപന്‍ വരും. ആ ഭരണാധിപന്‍ 
ഒരു ചുങ്കപ്പിരിവുകാരനെ അയയ്ക്കും. സമ്പ 
ദ്സമൃദ്ധിയോടെ തനിക്കു ജീവിക്കുന്നതിനാണ്‌ 
അയാളങ്ങനെ ചെയ്യുന്നത്‌. എന്നാല്‍, ഏതാനും 
വര്‍ഷങ്ങള്‍ക്കകം ആ ഭരണാധിപന്‍ നശിപ്പിക്ക 
പ്പെടും. പക്ഷേ യുദ്ധത്തില്‍ അയാള്‍ വധിക്ക 
പ്പെടുകയില്ല. 

21“ആ ഭരണാധിപനെ തുടര്‍ന്ന്‌ വളരെ ക്രൂര 
നും വെറുക്കപ്പെട്ടവനുമായ ഒരാള്‍ വരും. രാജകു 
ടുംബാംഗമാണെന്ന മഹത്വം അയാള്‍ക്കുണ്ടായി 
രിക്കില്ല. വഞ്ചനയിലൂടെയായിരിക്കും അവന്‍ 
ഭരണാധിപനാവുക. ജനങ്ങള്‍ സുരക്ഷിതത്വ 
ബോധത്തോടെയിരിക്കുമ്പോള്‍ അപ്രതീക്ഷിത 
മായി അയാള്‍ രാജ്യത്തെ ആക്രമിക്കും. 2വലു 
തും ശക്തവുമായ സൈന്യങ്ങളെ അവന്‍ 
തോല്ലിക്കും. ഉടമ്പടിയുടെ നേതാവിനെപ്പോ 
ലും അവന്‍ തോല്ലിക്കും. 2നിരവധി രാഷ്ട്ര 
ങ്ങള്‍ ക്രൂരനും വെറുക്കപ്പെട്ടവനുമായ ആ 
ഭരണാധിപനുമായി കരാറുണ്ടാക്കും. പക്ഷേ 
അവന്‍ നുണ പറയുകയും അവരെ കുരുക്കുക 
യും ചെയ്യും. അയാള്‍ കൂടുതല്‍ അധികാരം 
നേടും. പക്ഷേ കുറച്ചുപേര്‍ മാത്രമേ അവനെ 
പിന്തുണയ്ക്കൂ. 














ദാനീയേല്‍ 11:24-41 


24“ സമ്പന്നരാജ്യങ്ങള്‍ സുരക്ഷിതത്വബോധ 
ത്തോടെയിരിക്കുമ്പോള്‍ ക്രൂരനും വെറുക്കപ്പെട്ട 
വനുമായ ഭരണാധിപന്‍ അവരെ ആക്രമിക്കും. 
തക്കസമയത്ത്‌ ആക്രമണം നടത്തുകവഴി 
അവന്‍ തന്‍െറ പിതാക്കന്മാര്‍ക്കു നേടാനാകാ 
ത്ത വിജയംനേടും. താന്‍ പരാജയപ്പെടുത്തിയ 
രാഷ്ട്രങ്ങള്‍ക്കുള്ളതെല്പാം അയാള്‍ തന്‍െറ അനു 
യായികള്‍ക്കെടുത്തു കൊടുക്കും. ശക്തിദുര്‍ഗ്ഗ 
ങ്ങളെ തോല്പിച്ചു തകര്‍ക്കാന്‍ അവന്‍ പദ്ധതി 
യിടും. അവന്‍ വിജയിയായിരിക്കും. പക്ഷേ 
കുറച്ചൊരു കാലത്തേക്കു മാത്രം. 

25ക്കൂരനും വെറുക്കപ്പെട്ടവനുമായ ആ ഭര 
ണാധിപന്‍ വലിയൊരു സൈന്യമുണ്ടായിരി 
ക്കും. അവന്‍ ആ സൈന്യത്തെ തന്‍െറ കരുത്തും 
ധൈര്യവും പ്രകടിപ്പിക്കാനും തെക്കിനെറ രാജാ 
വിനെ ആക്രമിക്കാനും ഉപയോഗിക്കും. തെക്കി 
നന്‍െറരാജാവ്‌ വലുതും ശക്തവുമായ സൈന്യ 
വുമായി യുദ്ധത്തിനു പുറപ്പെടും. എന്നാല്‍ 
അയാളെ എതിര്‍ക്കുന്നവര്‍ ഗൂഡാലോചനകള്‍ 
നടത്തും. തെക്കിന്‍െറരാജാവ്‌ പരാജിതനാവു 
കയും ചെയ്യും. 2തെക്ക൯രാജാവിനന്‍െറെ നല്ല 
സുഹൃത്തുക്കളായി കരുതപ്പെടുന്നവര്‍ അവനെ 








860 


33“ജ്ഞാനികളായ ആ ഗുരുക്കന്മാര്‍, സംഭവി 
ക്കുന്ന കാര്യങ്ങള്‍ മറ്റുള്ളവര്‍ക്കു മനസ്സിലാക്കി 
ക്കൊടുക്കും. പക്ഷേ ആ ജ്ഞാനികളും പീഡനമ 
നുഭവിക്കേണ്ടിവരും. ആ ജ്ഞാനികളില്‍ ചിലര്‍ 
വാളിനാല്‍ കൊല്ലപ്പെടും. ചിലര്‍ക്കു പൊള്ള 
ലേല്‍ക്കുകയോ തടവുകാരാക്കപ്പെടുകയോ 
ചെയ്യും. ചിലരുടെ വീടുകളും വസ്തുക്കളും 
അപഹരിക്കപ്പെടും. 34ആ ജ്ഞാനികള്‍ ശിക്ഷി 
ക്കപ്പെടുമ്പോള്‍ അവര്‍ക്കൊരല്പം സഹായം 
ലഭിക്കും. പക്ഷേ ആ ജ്ഞാനികളോടു ചേരുന്ന 
നിരവധിപേര്‍ കപടനാട്യക്കാരായിരിക്കും. 
ടജൂിഞാനികളില്‍ ചിലര്‍ വീഴുകയും വീഴ്ചകള്‍ 
വരുത്തുകയും ചെയ്യും. പക്ഷേ ശിക്ഷ വരിക 
തന്നെ ചെയ്യും. എന്തുകൊണ്ടെന്നാല്‍, അന്ത്യ 
കാലംവരെ അവര്‍ക്കു ശക്തരും പരിശുദ്ധരും 
കുറ്റമറ്റവരുമായിത്തീരാമല്ലോ! പിന്നെ യഥാസ 
മയം ആ അന്ത്യകാലം വരികയും ചെയ്യും.” 








ആത്മപ്രശംസ നടത്തുന്ന രാജാവ്‌ 
36““വടക്കന്‍രാജാവ്‌ തന്നിഷ്ടംപോലെ പ്രവര്‍ 
ത്തിക്കും. അവന്‍ തന്നെ്പറ്റിത്തന്നെ പൊങ്ങച്ചം 
പറയും. അവന്‍ സ്വയം വാഴ്ത്തുകയും താന്‍ 








നശിപ്പിക്കാന്‍ ശ്രമിക്കും. അവന്‍റെ സൈന്യം 
പരാജിതമാകും. അവന്‍െറ ഭടന്മാരിലധികവും 
യുദ്ധത്തില്‍ വധിക്കപ്പെടും. 27ആ രണ്ടു രാജാക്ക 
ന്മാരും പരസ്പരം ഹൃദയത്തില്‍ ദ്രോഹിച്ചുകൊ 
ണ്ടിരിക്കും. അവര്‍ ഒരേ മേശയിലിരുന്നു പര 
സ്പരം നുണ പറയും. പക്ഷേ അത്‌ അവരിലാര്‍ 
ക്കും ഒരു ഗുണവും ചെയില്ല. എന്തുകൊണ്ടെ 
ന്നാല്‍ അവരുടെ അന്ത്യം വരുന്നതിന്‌ ദൈവം 
ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട. &വടക്കന്‍ രാജാ 
വ്‌ വളരെ സമ്പത്തുമായി സ്വരാജ്യത്തേക്കു 
തിരികെ പോകും. അനന്തരം വിശുദ്ധകരാറിനെ 
തിരെ* തിന്മകള്‍ ചെയ്യാന്‍ അവര്‍ നിശ്ചയി 
ക്കും. തന്‍െറ പദ്ധതിയനുസരിച്ച്‌ അവന്‍ കാര്യ 
ങ്ങള്‍ ചെയ്യുകയും എന്നിട്ട്‌ സ്വരാജ്യത്തേക്കു 
തിരികെപ്പോവുകയും ചെയ്യും. 
29““തക്കസമയത്ത്‌ വടക്കിന്റെ രാജാവ്‌ 
വീണ്ടും തെക്കിന്‍െറരാജാവിനെ ആക്രമിക്കും. 
പക്ഷേ ഇത്തവണ മുമ്പത്തെപ്പോലെ അവര്‍ 


ദേവനെക്കാള്‍ ശ്രേഷ്ഠനാണെന്നുപോലും പറ 
യുകയും ചെയ്യും. ആരും ഒരുനാളും കേട്ടിട്ടില്ലാ 
ത്ത കാര്യങ്ങള്‍ അവന്‍ പറയും. ദൈവാധി 
ദൈവത്തിനെ തിരെയും അവന്‍ അക്കാര്യങ്ങള്‍ 
പറയും. സകല ദോഷങ്ങളും സംഭവിച്ചുകഴി 
യുംവരെ അവന്‍ വിജയിയായിത്തുടരും. 
ദൈവം നടത്താനുദ്ദേശിച്ചതു നടക്കുക തന്നെ 
ചെയ്യും. 

37'തന്‍െറ പിതാക്കന്മാര്‍ ആരാധിച്ചിരുന്ന 
ദേവന്മാരെ വടക്കന്‍രാജാവ്‌ അത്ര കാര്യമാ 
ക്കില്ല. സ്ത്രീകളാരാധിക്കുന്ന വ്യാജദൈവങ്ങ 
ളെയും അവന്‍ കാര്യമാക്കില്ല. ഒരു ദേവനെയും 
അവന്‍ വകവയ്ക്കില്ല.. പകരം അവന്‍ തന്നെത്ത 
ന്നെ പ്രകീര്‍ത്തിക്കുകയും ഏതൊരു ദേവനെ 
ക്കാളും തന്നെ പ്രമാണിയാക്കുകയും ചെയ്യും. 
38വടക്കന്‍രാജാവ്‌ ഒരു ദേവനെയും ആരാധി 
ക്കില്ല. പക്ഷേ പ്രതാപത്തെ ആരാധിക്കും. പ്രതാ 
പവും ശക്തിയുമായിരിക്കും അവന്‍െറ ദേവന്‍. 











വിജയം നേടുകയില്ല. 34സൈപ്രസില്‍നിന്നും 
കപ്പലുകള്‍ വരികയും വടക്കന്‍ രാജാവിനെ 
തിരെ പോരാടുകയും ചെയ്യും. ആ കപ്പലുകള്‍ 
വരുന്നതു കണ്ട്‌ അവന്‍ ഭയപ്പെടുകയും ചെയ്യും. 
അനന്തരം അവന്‍ പിന്തിരിഞ്ഞ്‌ തന്‍െറ കോപം 
വിശുദ്ധകരാറിനന്‍െറ നേര്‍ക്ക്‌ എടുക്കും. അവന്‍ 
പിന്തിരിഞ്ഞ്‌ വിശുദ്ധകരാറിനെ അനുസരിക്കു 
ന്നത്‌ നിര്‍ത്തലാക്കിയ ജനങ്ങളെ സഹായിക്കും. 
വടക്കന്‍ രാജാവ്‌ യെരൂശലേമിലെ ദൈവാല 
യത്തിനെതിരെ കൊടുംക്രൂരത ചെയ്യാന്‍ 
തന്‍െറ സൈന്യത്തെ അയയ്ക്കും. നിത്ൃയബലി 
കളര്‍പ്പിക്കുന്നതില്‍നിന്നും ജനങ്ങളെ അവര്‍ തട 
യും. പിന്നെയവര്‍ യഥാര്‍ത്ഥത്തില്‍ ക്രൂരമായ 
തുചെയ്യും. വിനാശം വിതയ്ക്കുന്ന ഭീകരത 
അവര്‍ സൃഷ്ടിക്കും. 

32“വിശുദ്ധകരാറിനെ കൈവിട്ട യെഹൂദരെ 
വഞ്ചിക്കാന്‍ വടക്കന്‍രാജാവ്‌ നുണകളും മൃദു 
വാക്കുകളും ഉപയോഗിക്കും. ആ യെഹൂദന്മാര്‍ 
കൂടുതല്‍ വഷളായ പാപങ്ങള്‍പോലും ചെ 
യും. പക്ഷേ, ദൈവത്തെ അറിയുകയും അവ 
നെ അനുസരിക്കുകയും ചെയ്യുന്ന യെഹൂദന്മാര്‍ 
ശക്തരായിത്തീരും. അവര്‍ തിരിച്ചടിക്കും! 




















വിശുദ്ധകരാര്‍ 
നര്‍ത്ഥം. 


യെഹുദജനതയെന്നാവാം ഇതി 





അവന്‍െറ പിതാക്കന്മാര്‍ അവനെപ്പോലെ 
പ്രതാപത്തെ സ്നേഹിചില്ല. ലത 
ദേവനെ അവന്‍ സ്വര്‍ണ്ണവും വെള്ളിയും വില 
പിടിച്ച രത്നങ്ങളും സമ്മാനങ്ങളും കൊണ്ട്‌ ആദ 
രിക്കുന്നു. 

39**ആ വടക്ക൯രാജാവ്‌ ശക്തിദുര്‍ഗ്ഗങ്ങളെ 
ഈ വിദേശദേവനന്‍െറെ സഹായത്തോടെ ആക്ര 
മിക്കും. തന്നോടു ചേരുന്ന വിദേശ ഭരണാധിപ 
ന്മാര്‍ക്ക്‌ അവന്‍ വലിയ ബഹുമതി നല്‍കും. 
അനേകംപേരെ അവന്‍ അവരുടെ അധികാര 
ത്തി൯കീഴില്‍ നല്‍കും. അവന്‍ ആ ഭരണാധിപ 
ന്മാരില്‍നിന്ന്‌ തങ്ങള്‍ ഭരിക്കുന്ന ദേശത്തിന്‍െറ 
കപ്പം വാങ്ങും. 

40“അവസ്ധാനകാലത്ത്‌, തെക്കന്‍രാജാവ്‌ വട 
ക്കന്‍രാജാവിനെതിരെ ഒരു യുദ്ധംചെയ്യും. വട 
ക്കന്‍രാജാവ്‌ അവനെ ആക്രമിക്കും. തേരുകളും 
കുതിരപ്പട്ടാളവും നിരവധി വന്‍കപ്പലുകളും 
ഉപയോഗിച്ച്‌ അയാള്‍ ആക്രമിക്കും. വടക്കന്‍ 
രാജാവ്‌ വെള്ളപ്പൊക്കം പോലെ ദേശത്തുകൂടി 
കടന്നു പോകും. 4്വടക്കന്‍രാജാവ്‌ ആ മനോഹ 
രദേശത്തെ ആക്രമിക്കും. നിരവധി രാഷ്ട്രങ്ങള്‍ 
വടക്ക൯രാജാവിനാല്‍ തോല്ലിക്കപ്പെടും പക്ഷേ, 
എദോമും മോവാബും അമ്മോനില്‍ നിന്നുള്ള 
നേതാക്കളും അവനില്‍നിന്നും രക്ഷിക്കപ്പെടും. 
































S61 


മാവടക്കന്‍രാജാവ്‌ നിരവധി രാജ്യങ്ങളില്‍ 
തന്‍െറ ശക്തി പ്രദര്‍ശിപ്പിക്കും. അവന്‍ എത്ര 
ശക്തനാണെന്ന്‌ ഈജിപ്തും പഠിക്കും. 4ഈജി 
പ്തിന്‍െറ സ്വര്‍ണ്ണത്തിന്‍െറയും വെള്ളിയുടെ 
യും നിധികളും സകലസമ്പത്തും അവനു 
കിട്ടും. ലിബ്യാക്കാരും നുബ്യാക്കാരും അവനെ 
അനുസരിക്കും. 44വടക്കന്‍രാജാവ്‌ വടക്കുനിന്നും 
കിഴക്കു നിന്നും തന്നെ ഭയചകിതനാക്കുകയും 
കോപിഷ്ഠനാക്കുകയും ചെയ്യുന്നവാര്‍ത്തകള്‍ 
കേള്‍ക്കും. നിരവധി രാഷ്ട്രങ്ങളെ നിശ്ശേഷം 
തകര്‍ക്കാ൯ അവന്‍ പുറപ്പെടും. “അവന്‍ 
തന്‍െറ രാജകൂടാരങ്ങള്‍ സമുദ്രങ്ങള്‍ക്കും വിശു 
ദ്ധപര്‍വൃതത്തിനുമിടയില്‍ * സ്ഥാപിക്കും. 
പക്ഷേ ഒടുവില്‍ ദുഷ്ടനായ ആ രാജാവു 
മരിക്കും. അവന്‍െറ അന്ത്യകാലത്ത്‌ അവനെ 
സഹായിക്കാന്‍ ഒരാളും ഉണ്ടായിരിക്കില്ല.” 








“ദര്‍ശനത്തിലെ മനുഷ്യന്‍ പറഞ്ഞു, 
12 “ദാനീയേലേ, ആ സമയം മഹാപ്രഭുവായ 
(ദൂതന്‍) മീഖായേല്‍ എഴുന്നേറ്റു നില്‍ക്കും. 
നിന്‍െറ ജനമായ യെഹൂദരുടെ ചുമതല മീഖാ 
യേലിനാണ്‌. വളരെ ദുരിതങ്ങളുടെ ഒരു കാലം 
വരും ഭൂമിയില്‍ രാഷ്ട്രങ്ങളുണ്ടായതില്‍പ്പിന്നെ 
യുള്ള ഏറ്റവും മോശമായ ദുരിതം. പക്ഷേ 
ദാനീയേലേ, ആ സമയം, ജീവന്‍െറപുസ്തക 
ത്തില്‍ പേരുള്ള നിന്‍െറ ജനത്തിലോരോരു 
ത്തരും രക്ഷിക്കപ്പെടും. 2മരണപ്പെട്ുടവരും അടക്ക 
പ്പെടുവരുമായ അനവധിപേര്‍ ഉണര്‍ന്നെഴുന്നേ 
ല്‍ക്കും. അവരില്‍ ചിലര്‍ നിതൃജീവനിലേക്കാ 
ണെഴുന്നേല്‍ക്കുന്നത്‌. പക്ഷേ ചിലര്‍ നിത്യമായ 
ലജ്ജയിലേക്കും അപമാനത്തിലേക്കുമായിരി 
ക്കും. ജ്ഞാനികള്‍ ആകാശത്തെപ്പോലെ 
ശോഭിക്കും. നന്നായി ജീവിക്കാന്‍ അന്യരെ പഠി 
പ്പിച്ച ജ്ഞാനികള്‍ നക്ഷത്രങ്ങളെപ്പോലെ 
എന്നേക്കും എന്നന്നേക്കുമായി തിളങ്ങും. 

“പക്ഷേ ദാനീയേലേ, നീ ഈ സന്ദേശം 
ഒരു രഹസ്യമായി സൂക്ഷിക്കുക. നീ പുസ്തകം 
അടയ്ക്കണം. അവസാനകാലം വരെ നീ ഈ 
രഹസ്യം സൂക്ഷിക്കണം. യഥാര്‍ത്ഥജ്ഞാനം 
തേടി അനേകര്‍ അവിടെയുമിവിടെയും അല 
യും. യഥാര്‍ത്ഥ ജ്ഞാനം വളരുകയും ചെയ്യും.” 








വിശുദ്ധപര്‍വ്വതം യെരൂശലേം നിര്‍മ്മിക്കപ്പെട്ടിരി 
ക്കുന്ന പര്‍വ്വതം. 


ദാനീയേൽ 11:42-12:13 


“അനന്തരം ഞാന്‍, ദാനീയേൽ, നോക്കിയ 
പ്പോള്‍ മറ്റു രണ്ടുപേരെ കണ്ടു. ഒരാള്‍ നദിയുടെ 
ഞാന്‍ നിന്നിരുന്ന കരയിലായിരുന്നു. മറ്റെയാള്‍ 
നദിയുടെ മറുകരയിലുമായിരുന്നു. ലിനന്‍ 
വസ്ത്രം ധരിച്ചിരുന്നയാള്‍ നദിയില്‍ വെള്ള 
ത്തിനുമീതെയായിരുന്നു. രണ്ടുപേരിലൊരാൾ 
അവനോടു ചോദിച്ചു, “അത്ഭുതങ്ങള്‍ സത്യമാ 
കാനിനി എത്രകാലമുണ്ട?” 

"ലിനന്‍ വസ്ത്രങ്ങള്‍ ധരിച്ച്‌ നദിക്കുമേലേ 
നില്‍ക്കുകയായിരുന്നവന്‍ തന്‍റ ഇടതുകൈ 
യും വലതുകൈയും സ്വര്‍ഗ്ഗത്തിനു നേര്‍ക്കുയ 
ര്‍ത്തി. നിത്യമായി ജീവിക്കുന്ന ദൈവത്തിന്‍െറ 
നാമത്തില്‍ അവന്‍ ഒരു സത്യം ചെയുന്നതും 
ഞാന്‍ കേട്ടു. അവന്‍ പറഞ്ഞു, മൂന്നര വര്‍ഷമെ 
ടുക്കും അതിന്‌. വിശുദ്ധരുടെ ശക്തി തകര്‍ക്കപ്പെ 
ടുകയും അക്കാര്യങ്ങള്‍ സത്യമായിത്തീരുകയും 
ചെയ്യും.” 

“ഞാന്‍ മറുപടി കേട്ടുവെങ്കിലും എനിക്കതു 
മനസ്സിലായില്ല. അതിനാല്‍ ഞാന്‍ ചോദിച്ചു, 
“പ്രഭോ, ഇക്കാര്യങ്ങളെല്ലാം സത്യമായതിനു 
ശേഷം എന്താണു സംഭവിക്കുക? 

9“അവന്‍ മറുപടി പറഞ്ഞു, 'ദാനീയേലേ 
നിന്‍െറ രീതിയില്‍ ജീവിക്കുക. സന്ദേശം ഒളി 
പ്പിച്ചു വച്ചിരിക്കുകയാണ്‌. അന്ത്യകാലംവരെ 
ഇതൊരു രഹസ്യമായിരിക്കും. 14അനേകര്‍ 
ശുദ്ധീകരിക്കപ്പെടും. അവര്‍ സ്വയം ശുദ്ധീകരി 
ക്കപ്പെടും. പക്ഷേ ദുഷ്ടന്മാര്‍ ദുഷ്ടന്മാരായി 
ത്തന്നെ തുടരും. ആ ദുഷ്ടര്‍ക്ക്‌ ഇക്കാര്യങ്ങള്‍ 
ഗ്രഹിക്കാനാവില്ല. എന്നാല്‍ ജ്ഞാനികള്‍ ആ 
കാര്യങ്ങള്‍ മനസ്സിലാക്കും. 

11““നിത്യബലി തടയപ്പെടും. അന്നുമുതല്‍ 
ഭീകരത പ്രതിഷ്ഠിക്കപ്പെടുന്ന ദിവസംവരെ 
ആയിരത്തി ഇരുനൂറ്റിതൊണ്ണുറുദിവസങ്ങളു 
ണ്ടായിരിക്കും. 12ആയിരത്തി മുന്നുറ്റിമുപ്പത്ത 
ഞ്ചു ദിവസങ്ങള്‍ അവസാനിക്കുംവരെ കാത്തി 
രിക്കുന്നവന്‍ വളരെ സന്തുഷ്ടനാകും. 

“പക്ഷേ ദാനീയേൽ നീ അവസാനകാലം 
വരെ നിന്‍൯്റതായ രീതിയില്‍ ജീവിക്കുക. നിന 
ക്കു നിന്‍െറ വിശ്രമംലഭിക്കും. അവസാനം നീ 
മരണത്തില്‍നിന്നും ഉയിര്‍ത്തെഴുന്നേല്‍ക്കുയും 
നിന്‍െറ പങ്കു നടുകയും ചെയ്യും.” 











862 


ഹോശേയ 


ഹോശേയയിലൂടെയുള്ള യഹോവയായ 
ദൈവത്തിന്‍െറ സന്ദേശം 

1 പുത്രനായ ഹോശേയയിലൂ 

ടെയുള്ള യഹോവയുടെ സന്ദേശമാകുന്നു 
ഇത്‌. ഉസ്സീയാവും യോഥാമും ആഹാസും 
ഹിസ്ക്കീയാവും യെഹൂദയിലെ രാജാക്കന്മാരാ 
യിരുന്ന കാലത്തായിരുന്നു ഈ സന്ദേശം വന്ന 
ത്‌. യോവാശിന്‍െറ പുത്രനായ യൊരോബെ 
യാം യിസ്രായേലിലെ രാജാവായിരുന്ന കാല 
ത്തായിരുന്നു അത്‌. 

2ഹോശേയയ്ക്കുള്ള യഹോവയുടെ ആദ്യസ 
ന്ദേശം ഇതായിരുന്നു. യഹോവ പറഞ്ഞു, 
“വേശ്യാവ്വത്തിയിലൂടെ ജനിച്ച കുട്ടികളുള്ള 
ഒരു വേശ്യയെ ചെന്നു വിവാഹം കഴിക്കുക. 
എന്തുകൊണ്ടെന്നാല്‍ ഈ രാജ്യത്തെ ജനങ്ങള്‍ 
വേശ്യകളെപ്പോലെ ,പെരുമാറിയിരിക്കുന്നു. 
അവര്‍ യഹോവയോട്‌ അവിശ്വസ്തത കാട്ടി 
യിരിക്കുന്നു.” 











യിസ്രേയേലിന്‍െറ ജനനം 

അങ്ങനെ ഹോശേയ, ദിബ്ളയീമിന്‍െറ 
പുത്രിയായ ഗോമരിനെ വിവാഹം കഴിച്ചു. 
ഗോമര്‍ ഗര്‍ഭം ധരിക്കുകയും ഹോശേയയുടെ 
ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. 
യഹോവ ഹോശേയയോടു പറഞ്ഞു, “അവന്‍ 
യിസ്രെയേല്‍* എന്നു പേരിടുക. എന്തുകൊ 
ണ്ടെന്നാല്‍ കുറച്ചുകാലത്തിനകം ഞാന്‍ യേഹൂ 
വിന്‍െറ കുടുംബത്തെ യിസ്രെയേല്‍താഴ്വര 
യില്‍ രക്തം ചിതറിച്ചതിനു ശിക്ഷിക്കും. അന 
ന്തരം യിസന്രായേല്‍രാജ്യത്തി൯െറ ഭരണം ഞാന 
വസാനിച്ചിക്കും. അക്കാലത്തു ഞാന്‍ യിസ്രെ 
യേല്‍ താഴ്വരയില്‍ യിസ്രായേലിനന്‍െറ വില്ലൊ 
ടിക്കുകയും ചെയ്യും.” 








ലോരൂഹമയുടെ ജനനം 

അനന്തരം ഗോമര്‍ വീണ്ടും ഗര്‍ഭിണിയാവു 
കയും ഒരു പുത്രിയ്ക്കു ജന്മമരുളുകയും ചെയ്തു. 
യഹോവ ഹോശേയയോടു പറഞ്ഞു, “അവ 
ള്‍ക്ക്‌ ലോ-രൂഹമാ എന്നു പേരിടുക. എന്തുകൊ 
ണ്ടെന്നാല്‍, യിസ്രായേല്‍ രാജ്യത്തോടു ഞാനി 
നി കരുണ കാട്ടുകയില്ല.. ഞാ൯ അവരോടു 
ക്ഷമിക്കുകയുമില്ല. "പക്ഷേ യെഹൂദരാജ്യ 
ത്തോടു ഞാന്‍ കരുണകാട്ടും. യെഹുദരാജ്യ 
ത്തെ ഞാന്‍ രക്ഷിക്കും. അവരെ രക്ഷിക്കാന്‍ 
ഞാന്‍ വില്ലോ വാളോ ഉപയോഗിക്കില്ല. യുദ്ധ 
ക്കുതിരകളെയോ ഭടന്മാരെയോ ഞാന്‍ ഉപയോ 
ഗിക്കില്പ. എന്‍െറ സ്വന്തം കരുത്തുകൊണ്ടാണു 
ഞാനവരെ രക്ഷിക്കുക.” 





ലോ- അമ്മീയുടെ ജനനം 
ലോരൂഹമയുടെ പരിചരണത്തിനുശേഷം 
ഗോമര്‍ വീണ്ടും ഗര്‍ഭിണിയായി. അവള്‍ ഒരു 





യിസ്രെയേല്‍ “ദൈവം വിത്തിടും” എന്നാണ്‌ 
എബ്രായ ഭാഷയില്‍ ഈ പേരിന്‍െറ അര്‍ത്ഥം. 


പൂത്രനു ജന്തമരുളി. അപ്പോള്‍ യഹോവ പറ 
ഞ്ഞു, “അവന്‍ ലോ-അമ്മീ എന്നു പേരിടുക. 
എന്തുകൊണ്ടെന്നാല്‍ നിങ്ങള്‍ എന്‍െറ ജനമല്ല. 
ഞാന്‍ നിങ്ങളുടെ ദൈവവുമല്ല.” 


നിരവധി യിസ്ധായേലുകാരുണ്ടായിരി 
ക്കുമെന്ന്‌ യഹോവയായ ദൈവം വാഗ്ദാനം 
ചെയ്യുന്നു 

10“ഭാവിയില്‍ യിസ്രായേലുകാരുടെ എണ്ണം 
കടല്‍പ്പുറത്തെ മണല്‍ത്തരികളുടേതു പോലെ 
യാകും. നിങ്ങള്‍ക്കത്‌ അളക്കാനോ എണ്ണാനോ 
കഴിയില്ല. അപ്പോള്‍, “നിങ്ങള്‍ എന്റെറ ജനമല്ല' 
എന്ന്‌ അവരോടു പറയപ്പെട്ടിടത്ത്‌ “നിങ്ങള്‍ 
ജീവിക്കുന്ന ദൈവത്തിന്‍െറ മക്കളാണ്‌” എന്നു 
പറയപ്പെടും. 1“അനന്തരം യെഹൂദയിലെയും 
യിസ്രായേലിലെയും ജനങ്ങള്‍ സമാഹരിക്ക 
പ്പെടും. അവര്‍ തങ്ങള്‍ക്കായി ഒരു ഭരണാധി 
പനെ തെരഞ്ഞെടുക്കും. അവരുടെ രാഷ്ട്രം 
അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലു 
തായിരിക്കുകയും ചെയ്യും. യിസ്രായേലിന്‍റെ 
ദിനം സത്യത്തില്‍ മഹത്വമേറിയതായിരിക്കും.” 


“അപ്പോള്‍ നിങ്ങള്‍ നിങ്ങളുടെ സഹോദര 
ന്മാരോടു പറയും, “നിങ്ങള്‍ എന്‍െറ ജനമാ 
കുന്നു.” നിങ്ങള്‍ സഹോദരിമാരോടു പറയും, 
“അവന്‍ നിങ്ങളോടു കരുണ കാട്ടിയിരിക്കുന്നു.” 


യിന്രായേല്‍രാഷ്ട്രത്തോട്‌ യഹോവ 
സംസാരിക്കുന്നു 

മ“നിന്‍െറ അമ്മയുമായി തര്‍ക്കിക്കുക. തര്‍ക്കി 
ക്കുക! എന്തെന്നാല്‍ അവള്‍ എന്‍െറ ഭാര്യയല്ല! 
ഞാനവളുടെ ഭര്‍ത്താവല്ല! വേശ്യാവൃത്തി അവ 
സാനി പ്പിക്കാന്‍ അവളോടു പറയുക. കാമുക 
ന്മാരെ അവളുടെ സ്തനങ്ങള്‍ക്ക്‌ ടയില്‍നിന്നും 
മാറ്റാന്‍ അവളോടു പറയുക. 3അവള്‍ വ്യഭി 
ചാരം അവസാനിപ്പിക്കാന്‍ വിസമ്മതിച്ചാല്‍ 
ഞാനവളെ നഗ്നയാക്കും. അവളെ ഞാന്‍ 
അവള്‍ പിറന്ന ദിനത്തിലേതുപോലെയാക്കും. 
അവളുടെ ജനത്തെ ഞാന്‍ കൊണ്ടുപോവു 
കയും അവള്‍ ശൂന്യമായ മരുഭൂമിപോലെ ആയി 
ത്തീരുകയും ചെയ്യും. അവളെ ഞാന്‍ ദാഹം 
കൊണ്ടു വധിക്കും. 4അവളുടെ കുട്ടികള്‍ വൃഭി 
ചാരത്തിന്റെ സന്തതികളാകയാല്‍ എനിക്കവ 
രോട്‌ ഒരു കാരുണ്യവുമുണ്ടായിരിക്കില്ല. ടഅവ 
രുടെ അമ്മ ഒരു വേശ്യയെപ്പോലെ പെരുമാറി. 
അവരുടെ അമ്മ തന്‍െറ പ്രവൃത്തിയില്‍ ലജ്ജി 
കട്ടെ. അവള്‍ പറഞ്ഞു, “ഞാനെന്‍െറ കാമുക 
ന്മാരുടെ അടുത്തേക്കു പോകും. അവര്‍ എനിക്കു 
ഭക്ഷണവും വെള്ളവും തരുന്നു. അവര്‍ എനിക്കു 
കമ്പിളിയും ലിനനും തരുന്നു. അവര്‍ എനിക്കു 
വീഞ്ഞും ഒലിവെണ്ണയും തരുന്നു.” 

അതിനാല്‍ യഹോവയായ ഞാന്‍ നിന്‍െറ 
(യിസ്രായേലിനന്‍െറ) മാര്‍ഗ്ഗം മുള്ളുകള്‍കൊണ്ടു 
തടയും. ഞാനൊരു മതിലുകെട്ടും. അപ്പോഴവള്‍ 
ക്ക്‌ തന്‍െറ വഴികള്‍ കണ്ടെത്താന്‍ കഴിയില്ല. 


























863 


"അവള്‍ തന്‍െറ കാമുകന്മാര്‍ക്കു പിന്നാലെ 
പായും. പക്ഷേ അവള്‍ക്കവരെ പിടികൂടാന്‍ 
കഴിയില്ല. അവള്‍ കാമുകന്മാരെ തേടുമെങ്കിലും 
അവരെ കണ്ടെത്താന്‍ അവള്‍ക്കാവില്ല. 
അപ്പോള്‍ അവള്‍ പറയും, “ഞാനെന്‍െറ ആദ്യ 
ഭര്‍ത്താവിന്‍െറ (ദൈവം) അടുത്തേക്കു തിരികെ 
പോകും. അവനോടൊത്തായിരുന്നപ്പോള്‍ 
എനിക്കു ജീവിതം സുഖകരമായിരുന്നു. ഇപ്പോ 
ഴത്തെക്കാള്‍ വളരെ ഭേദമായിരുന്നു അപ്പോഴ 
ത്തെ ജീവിതം.” 

“അവള്‍ക്കു ധാന്യവും വീഞ്ഞും എണ്ണയും 
നല്‍കിയവന്‍ ഞാനാ(യഹോവിയിരുന്നെന്ന്‌ 
അവള്‍ക്കറിയാമായിരുന്നില്ല. അവള്‍ക്കു ഞാന്‍ 
കൂടുതല്‍ കൂടുതല്‍ സ്വര്‍ണ്ണവും വെള്ളിയും 
നല്‍കിക്കൊണ്ടേയിരുന്നു. പക്ഷേ യിസ്ധായേലു 
കാര്‍ ആ വെള്ളിയും സ്വര്‍ണ്ണവും ബാലിന്‍െറെ 
പ്രതിമകളുണ്ടാക്കാനാണുപയോഗിച്ചത്‌. അതി 
നാല്‍ ഞാന്‍ മടങ്ങിവരും. വിളവെടുക്കാറാകു 
മ്പോള്‍ എന്‍െറ ധാന്യം ഞാന്‍ തിരികെ എടു 
ക്കും. മുന്തിരി തയ്യാറാകുമ്പോള്‍ ഞാന്‍ എനെറെ 
വീഞ്ഞു തിരികെ എടുക്കും. എന്‍െറ കമ്പിളി 
യും ലിനനും ഞാന്‍ തിരിച്ചെടുക്കും. അവള്‍ക്കു 
നഗ്നത മറയ്ക്കാനാണു ഞാന്‍ അതൊക്കെ 
നല്‍കിയത്‌. 10ഇനി ഞാനവളുടെ വസ്ത്രങ്ങളു 
രിയും. അവളുടെ കാമുകന്മാരെല്ലാം കാണത്ത 
ക്കവിധത്തില്‍ അവള്‍ നഗ്നയായിത്തീരും. 
എന്‍െറ ശക്തിയില്‍നിന്നും അവളെ രക്ഷിക്കാന്‍ 
ഒരുത്തര്‍ക്കും സാധിക്കില്ല. 1അവളുടെ സകല 
ആഹ്്ദാദവും ഞാന്‍ (ദൈവം) എടുക്കും. അവ 
ളുടെ ഉത്സവങ്ങളും അമാവാസിവിരുന്നുകളും 
വിശ്രമദിനങ്ങളും ഞാന്‍ ഇല്ലാതാക്കും. അവ 
ളുടെ വിശേഷവിരുന്നുകളൊക്കെ ഞാ൯ അവ 
സാനിപ്പിക്കും. 12അവളുടെ മുന്തിരിവള്ളികളും 
അത്തിമരങ്ങളും പൂര്‍ണ്ണമായും ഞാന്‍ നശിപ്പി 
ക്കും. അവള്‍ പറഞ്ഞു, “എന്‍െറ കാമുകന്മാ 
രാണ്‌ എനിക്കിതൊക്കെ തന്നത്‌.” പക്ഷേ അവ 
ളുടെ ഉദ്യാനങ്ങളെ ഞാന്‍ നശിപ്പിക്കും-അവ 
കൊടുംകാടുപോലെയായിത്തീരും. 
കാട്ടുമൃഗങ്ങള്‍ വരികയും ആ ചെടികളില്‍നിന്ന്‌ 
ഭക്ഷണം കഴിക്കുകയും ചെയ്യും. 

13“അവള്‍ ബാലിനെ ആരാധിച്ചു. അതിനാല്‍ 
അവളെ ഞാന്‍ ശിക്ഷിക്കും. അവര്‍ ബാലിന്‌ 
ധൂപങ്ങള്‍ കത്തിച്ചു. അവള്‍ വേഷഭൂഷാദികള 
ണിഞ്ഞു-അവള്‍ തന്‍െറ ആഭരണങ്ങളും മൂക്കു 
വളയവുമിട്ടു. പിന്നെ അവള്‍ തന്‍െറ കാമുക 
ന്മാരുടെ അടുത്തേക്കു പോവുകയും എന്നെ 
മറക്കുകയും ചെയ്തു.” യഹോവ പറഞ്ഞതാ 
ണിത്‌. 

14“അതിനാല്‍ ഞാ൯(യഹോവ) അവളോടു 
പ്രേമപൂര്‍വ്വം സംസാരിക്കും. അവളെ ഞാന്‍ 
മരുഭൂമിയിലേക്കു നയിക്കുകയും മൃദുവാക്കുകള്‍ 
പറയുകയും ചെയ്യും. അവിടെ ഞാനവള്‍ക്കു 
മുന്തിരിത്തോപ്പുകള്‍ നല്‍കും. പ്രതീക്ഷയുടെ 
കവാടമായി ഞാനവള്‍ക്ക്‌ ആഖോര്‍താഴ്വര 
നല്‍കും. അപ്പോഴവള്‍ അവളുടെ യവനകാല 
ത്തിലെന്നപോലെയും താന്‍ മിസ്രയീമില്‍ 
നിന്നും പുറത്തുവന്ന കാലത്തേതുപോലെയും 
മറുപടി പറയും.” 1യേഹോവ ഇങ്ങനെ പറയു 
ന്നു, “അന്ന്‌ നീ എന്നെ “എന്‍െറ ഭര്‍ത്താവേ” 
എന്നു വിളിക്കും. “എനെറെ ബാല്‍” എന്നാ 
യിരിക്കില്ല നീ എന്നെ വിളിക്കുക. 17അവളുടെ 
വായില്‍ നിന്നും ഞാന്‍ ബാലിന്‍െറ നാമം 
എടുത്തുകളയും. അപ്പോള്‍ ജനം വീണ്ടും 
ബാലിനന്‍െറ നാമം ഉപയോഗിക്കുകയില്ല. 
































ഹോശേയ 2:7-4:1 


18“അന്ന്‌, യിസ്രായേല്‍ജനതയ്ക്കായി വയ 
ലിലെ മൃഗങ്ങളും ആകാശത്തിലെ പറവകളും 
നിലത്തിഴയുന്ന ജീവികളുമായി ഞാനൊരു 
കരാര്‍ ഉണ്ടാക്കും. വില്ലും വാളും യുദ്ധായുധ 
ങ്ങളും ഞാന്‍ ഒടിക്കും. ദേശത്ത്‌ ഒരു യുദ്ധോപക 
രണവും അവശേഷിക്കുകയില്ല. യിസ്ധരായേലു 
കാര്‍ക്കു സമാധാനത്തില്‍ കഴിയത്തക്കവിധം 
ഞാന്‍ ദേശത്തെ സുരക്ഷിതമാക്കും. നിന്നെ 
ഞാന്‍ (യഹോവ) എന്നെന്നേക്കും എന്‍െറ വധു 
വാക്കുകയും ചെയ്യും. നിന്നെ ഞാന്‍ നന്മയോ 
ടെയും നീതിയോടെയും സ്നേഹത്തോടെയും 
കാരുണ്യത്തോടെയും എന്‍െറ വധുവാക്കും. 
2നിന്നെ ഞാനെനന്‍െറ വിശ്വസ്തവധുവാക്കും. 
അപ്പോള്‍ നീ സത്യമായും യഹോവയെ അറി 
യും. 2അപ്പോള്‍ ഞാന്‍ പ്രതികരിക്കുകയും 
ചെയ്യും.” യഹോവ ഇങ്ങനെ പറയുന്നു. 

“ഞാന്‍ ആകാശങ്ങളോടു സംസാരിക്കും, 
അവര്‍ ഭൂമിയിലേക്കു മഴ നല്‍കുകയും ചെയ്യും. 

ഭൂമി ധാന്യവും വീഞ്ഞും തൈലവും ഉല്ലാദി 
പ്പിക്കും. യിസ്രെയേലിന്‍െറെ ആവശ്യങ്ങള്‍ക്കു 
ഒളതു തികയുകയും ചെയ്യും. 

23അവളുടെ ദേശത്ത്‌ ഞാന്‍ അവളുടെ വിത്തു 
കള്‍ വിതയ്ക്കും. ലോരൂഹമയോടു ഞാന്‍ 
കരുണ കാട്ടും, ലോ-അമ്മീയോടു “നിങ്ങളെ 
നെറ ജനം” എന്നു ഞാ൯ പറയും. “നീ ഞങ്ങ 
ളുടെ ദൈവം” എന്ന്‌ അവരെന്നോടു പറയുക 
യും ചെയ്യും.” 














ഹോശേയ ഗോമരിനെ അടിമത്തത്തില്‍ 
നിന്നും തിരികെ വാങ്ങുന്നു 
അനന്തരം യഹോവ എന്നോടു വീണ്ടും പറ 
ഞ്ഞു, “ഗോമരിന്‌* അനവധി കാമുകന്മാ 
രുണ്ട്‌. പക്ഷേ നീ അവളെ തുടര്‍ന്നും സ്നേഹി 
ക്കണം. എന്തുകൊണ്ടെന്നാല്‍ അതു യഹോവ 
യെപ്പോലെയാകുന്നു. യഹോവ തുടര്‍ന്നും 
യിസ്രായേലുകാരെ സ്നേഹിക്കുന്നു. പക്ഷേ 
അവര്‍ അന്യദേവന്മാരെ ആരാധിക്കുന്നതു തുട 
രുകയാണ്‌. മുന്തിരിയടകള്‍ തിന്നാന്‍ അവര്‍ 
ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു.” 
2അതിനാല്‍ ഞാന്‍ ഗോമരിനെ പതിനഞ്ചു 
കഷണം വെള്ളിയും ഒന്നര ഹോമെര്‍ യവവും 
നല്‍കി വാങ്ങി. എന്നിട്ട ഞാനവളോടു പറ 
ഞ്ഞു, “കുറെ ഏറെദിവസങ്ങള്‍ നീ വസതി 
യില്‍ എന്നോടൊപ്പം തന്നെ കഴിയണം. നീയൊ 
രു വേശ്യയെപ്പോലെയാകരുത്‌. നീ മറ്റൊരു 
വനോടൊപ്പം പോകരുത്‌. an 00 നിന്‍െറ 
ഭര്‍ത്താവായിരിക്കുകയും ചെയ്യും.” 
ദ്അതേപോലെ യിസ്രായേലുകാര്‍ അനവധി 
ദിവസത്തേക്ക്‌ ഒരു രാജാവോ നേതാവോ ഇല്ലാ 
തെ കഴിയും. അവര്‍ ഒരു ബലിയോ സ്മാരകശി 
ലയോ ഇല്ലാതെ കഴിയും. എഫോദോ* ഗൃഹ 
ബിംബമോ ഇല്ലാത്തവരായിരിക്കും അവര്‍. 
ഇതിനുശേഷം യിസ്രരായേലുകാര്‍ തിരികെ 
വരും. അപ്പോള്‍ അവര്‍ തങ്ങളുടെ ദൈവമായ 
യഹോവയെയും രാജാവായ ദാവീദിനെയും 
തിരയും. അവസാനനാളുകളില്‍ അവര്‍ യഹോ 
വയെയും അവന്‍െറ നന്മയെയും ആദരിക്കും. 














യിസ്രായേലിനെതിരെ യഹോവ 
കോപിക്കുന്നു 
യിസ്രായേല്‍ജനതയേ, യഹോവയുടെ 
സന്ദേശം ശ്രവിക്കുക! ഈ രാജ്യത്തു വസി 
ക്കുന്ന ജനങ്ങള്‍ക്കെതിരെ യഹോവ തന്‍െറ 





ഗോമര്‍ “ഒരു സ്ത്രീ” എന്നു വാച്യാര്‍ത്ഥം. 


ഹോശേയ 4:2-5:6 


വാദം ഉന്നയിക്കും. “ഈ രാജ്യത്തുള്ള ജനങ്ങള്‍ 
യഥാര്‍ത്ഥത്തില്‍ ദൈവത്തെ അറിയുന്നില്ല. 


864 


നാവില്ല. പുരുഷന്മാര്‍ പോയി വേശ്യകളോ 
ടൊപ്പം ഉറങ്ങുന്നു. ആലയവേശ്യകളോടൊചല്പം 





ജനം ദൈവത്തോടു സത്യസന്ധതയോ വിശ്വ 
സ്തതയോ പുലര്‍ത്തുന്നില്ല. അവര്‍ വ്യാജ 
മായ ആണയിടുകയും നുണ പറയുകയും 
കൊല്ലുകയും മോഷ്ടിക്കുകയും ചെയ്യുന്നു. 
അവര്‍ വൃഭിചാരപാപം ചെയ്യുകയും തങ്ങ 
ളുടെ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. 
അവര്‍ വീണ്ടും വീണ്ടും കൊലചെയ്യുന്നു. 
അതിനാല്‍ രാജ്യം മരിച്ചവര്‍ക്കായി വിലപിക്കു 
ന്നവനെപ്പോലെയാകുന്നു. അതിന്‍െറ ജനതയാ 
കെ ദുര്‍ബ്ലരുമാകുന്നു. വയലിലെ മൃഗങ്ങളും 
ആകാശത്തിലെ പറവകളും സമുദ്രത്തിലെ 
മത്സ്യങ്ങളും ചാകുകയാണ്‌. ആരും മറ്റൊരാ 
ളോടു തർക്കിക്കുകയോ അന്യനെ കുറ്റപ്പെടുത്തു 
കയോ ചെയ്യരുത്‌. പുരോഹിതന്മാരേ, എന്‍െറ 
വാദം നിങ്ങളോടാണ്‌! $നിങ്ങള്‍ (പുരോഹിത 
ന്മാ) പകല്‍സമയത്തു വീഴും. രാത്രിയില്‍ 























അവര്‍ പോവുകയും ബലികളര്‍പ്പിക്കുകയും 
ചെയ്യുന്നു. അങ്ങനെ ആ വിഡ്ഡികള്‍ സ്വയം 
നശിപ്പിക്കുകയാണ്‌. 


യിസ്രായേലിന്‍െറ ലജ്ജാ 
കരമായ പാപങ്ങള്‍ 

യിസ്രായേലേ, നീയൊരു വേശ്യയെപ്പോ 
ലെ പെരുമാറുന്നു. പക്ഷേ യെഹൂദയെ അപരാ 
ധിയാക്കരുത്‌. ഗില്‍ഗാലിലേക്കു പോവുകയോ 
ബേത്ത്‌-ആവെനിലേക്കു പോവുകയോ ചെയ്യ 
രുത്‌. യഹോവയുടെ നാമം ആണയിടാന്‍ ഉപ 
യോഗിക്കരുത്‌. “യഹോവ ജീവിക്കുന്നതു 
പോലെ... എന്ന്‌ ആണയിടരുത്‌. യഹോവ 
യിസ്രായേലിന്‌ നിരവധി സംഗതികള്‍ നല്‍കി 
യിരിക്കുന്നു. നിറയെ പുല്ലുള്ള ഒരു വയലി 
ലേക്കു തന്‍െറ ആടുകളെ കൊണ്ടുപോകുന്ന 














പ്രവാചകന്മാരും നിങ്ങളോടൊപ്പം വീഴും. 
നിങ്ങളുടെ അമ്മയെ ഞാന്‍ നശിപ്പിക്കുകയും 
ചെയ്യും. 

“്‌അറിവില്ലാത്തതിനാല്‍ എന്‍െറ ജനം നശി 
പ്പിക്കപ്പെട്ടു. നിങ്ങള്‍ പഠിക്കാന്‍ കൂട്ടാക്കിയില്ല. 
അതിനാല്‍ നിങ്ങളെ ഞാന്‍ എന്‍െറ പുരോഹി 
തനായിട്ട അംഗീകരിക്കില്ല. നിങ്ങള്‍ നിങ്ങളുടെ 
ദൈവത്തിന്‍െറ നിയമം മറന്നിരിക്കുന്നു. അതി 
നാല്‍ നിങ്ങളുടെ കുട്ടികളെ ഞാനും മറക്കും. 
"അവര്‍ അഹങ്കാരികളായി! എനിക്കെതിരെ 
അവര്‍ കൂടുതല്‍ കൂടുതല്‍ പാപം ചെയ്തു. 
അതിനാല്‍ അവരുടെ തേജസ്സ്‌ ഞാന്‍ അപമാന 
മാക്കും. 

ജനങ്ങളുടെ പാപത്തോടു പുരോഹിത 
ന്മാര്‍ ചേര്‍ന്നു. അവര്‍ കൂടുതല്‍ കൂടുതല്‍ പാപ 
ങ്ങള്‍ക്കു കൊതിച്ചു. “അതിനാല്‍ പുരോഹിത 
ന്മാര്‍ക്ക്‌ ജനങ്ങളില്‍നിന്ന്‌ ഒരു വ്യത്യാസവൂമി 
ല്ലാതായിരിക്കുന്നു. അവരുടെ പ്രവൃത്തികള്‍ക്ക്‌ 
ഞാനവരെ ശിക്ഷിക്കും. അവരുടെ തെറ്റായ 
പ്രവൃത്തികള്‍ക്ക്‌ ഞാന്‍ പ്രതിഫലം കൊടുക്കും. 
10അവര്‍ ഭക്ഷിക്കും, രൂപ്തിവരില്ല! അവര്‍ ലൈം 
ഗികപാപം ചെയ്യുമെങ്കിലും കുഞ്ഞുങ്ങളുണ്ടാ 
വില്ല. എന്തുകൊണ്ടെന്നാല്‍, അവര്‍ യഹോവ 





ഇടയനെപ്പോലെയാണവന്‍. പക്ഷേ യിസ്രാ 
യേല്‍ കഠിനമനസ്സുള്ളവരാണ്‌. വീണ്ടും വീണ്ടും 
ഓടിപ്പോകുന്ന പശുക്കിടാവിനെപ്പോലെയാ 
ണ്‌ യിസ്രായേല്‍. 17എഫ്രയീം തന്‍റെ വിഗ്ര 
ഹങ്ങളോടു ചേര്‍ന്നിരിക്കുന്ന. അതിനാലവനെ 
വെറുതെ വിടുക. 

18“എഫ്രയീം അവരുടെ മദ്യപാനത്തോടു 
ചേര്‍ന്നിരിക്കുന്നു. അവര്‍ വേശ്യകളായിത്തന്നെ 
തുടരട്ടെ. അവര്‍ തങ്ങളുടെ കാമുകരോടൊത്തു 
കഴിയട്ടെ. 13ആ ദൈവങ്ങളുടെയടുത്തേക്ക്‌ 
അവര്‍ സുരക്ഷിതത്വത്തിനുവേണ്ടി പോയി. 
അവര്‍ക്കു ചിന്താശേഷി നഷ്ടമാവുകയും 
ചെയ്തു. അവരുടെ ബലികള്‍ അവര്‍ക്ക്‌ അപ 
മാനം കൊണ്ടു വരുന്നു.” 














നേതാക്കള്‍ യിസ്രായേലിനെയും യെഹൂദ 
യെയും പാപം ചെയ്യിക്കുന്നു 

“പുരോഹിതന്മാരേ, യിസ്രായേല്‍രാജ്യമേ, 

രാജകുടുംബാംഗങ്ങളേ, എന്നെ ശ്രവിക്കുക. 
നിങ്ങള്‍ കുറ്റക്കാരെന്നു വിധിക്കപ്പെട്ടിരിക്കുന്നു! 
നിങ്ങള്‍ മിസ്പയില്‍ ഒരു കെണിപോലെയാ 
യിരുന്നു. താബോരില്‍ നിലത്തു വിരിച്ച ഒരു 
വലപോലെയായിരുന്നു നിങ്ങള്‍. 2നിങ്ങള്‍ 





യെ മറക്കുകയും വേശ്യകളെപ്പോലെയായിത്തീ 
രുകയും ചെയ്തു. 
1“ലൈംഗികപാപവും കടുപ്പമുള്ള മദ്യവും 
പുതുവീഞ്ഞും ഒരുവന്‍റെ നേര്‍ബുദ്ധിയെ നശി 
പ്പിക്കും. 12എന്‍െറ ജനം മരക്കഷണങ്ങളോടു 
ഉപദേശം തേടുകയാണ്‌. ആ വടികള്‍ മറുപടി 
നല്‍കുമെന്നാവണരുടെ വിചാരം. എന്തുകൊ 
ണ്ടെന്നാല്‍ അവര്‍ വ്യാജദൈവങ്ങള്‍ക്കു പിറ 
കേ, വേശ്യകള്‍ക്കു പിന്നാലെയെന്നപോലെ 
ഓടി. അവര്‍ തങ്ങളുടെ ദൈവത്തെ വിടുകയും 
വേശ്യകളെപ്പോലെ ആയിത്തീരുകയും ചെ 
യ്തു. 3അവര്‍ പര്‍വ്വതങ്ങളുടെ മുകളില്‍വച്ച്‌ 
ബലികള്‍ നടത്തുകയും കുന്നുകളില്‍ ഓക്കുമര 
ത്തിന്‍റെ തണലിലും പുന്നയുടെയും ആല്‍മര 
ങ്ങളുടെയും കീഴില്‍ ധൂപങ്ങള്‍ കത്തിക്കുകയും 
ചെയ്യുന്നു. ആ മരങ്ങളുടെ തണല്‍ മനോഹരമാ 
ണ്‌. അതിനാല്‍ നിങ്ങളുടെ പെണ്‍മക്കള്‍ ആ 
മരങ്ങള്‍ക്കു കീഴെ വേശ്യകളെപ്പോലെ കിടക്കു 
ന്നു. നിങ്ങളുടെ മരുമക്കള്‍ ലൈംഗികപാപ 
ങ്ങളില്‍ മുഴുകിയിരിക്കുകയും ചെയ്യുന്നു. 
14“നിങ്ങളുടെ പുത്രിമാരെ വേശ്യകളായതി 
നും നിങ്ങളുടെ പുത്രഭാര്യമാരെ ലൈംഗികപാ 
പങ്ങളുടെ പേരിലും എനിക്കു കുറ്റപ്പെടുത്താ 











അനേകമനേകം തിന്മകള്‍ ചെയ്തിരിക്കുന്നു. 
അതിനാല്‍ നിങ്ങളെയെല്ലാം ഞാന്‍ ശിക്ഷിക്കും! 
3എനിക്ക്‌ എഫ്രയീമിനെ അറിയാം. യിസ്രധരാ 
യേല്‍ ചെയ്തിരിക്കുന്ന കാര്യങ്ങള്‍ എനിക്കറി 
യാം. എഫ്രയീമേ, ഇപ്പോള്‍ നീ ഒരു വേശ്യയെ 
പ്പോലെയായിരിക്കുന്നു. യിസ്രായേല്‍ പാപങ്ങ 
ള്‍കൊണ്ട്‌ അഴുക്കുപുരണ്ടതായിരിക്കുന്നു. 
യിസ്രായേല്‍ജനത നിരവധി തിന്മകള്‍ ചെ 
യ്തിരിക്കുന്നു. ആ തിന്മകള്‍ അവരെ ദൈവത്തി 
ങ്കലേക്കു മടങ്ങിവരുന്നതില്‍നിന്നു തടയുന്നു. 
അവരെപ്പോഴും അന്യദൈവങ്ങള്‍ക്കു പിന്നാ 
ലെ പോകാനുള്ള വഴികളാലോചിക്കുകയാണ്‌. 
അവര്‍ക്ക്‌ യഹോവയെ അറിയില്ല. ടയിസ്രാ 
യേലിന്‍െറെ അഹങ്കാരം അവര്‍ക്കെതിരെ ഒരു 
സാക്ഷ്യമാകുന്നു. അതിനാല്‍ യിസ്രായേലും 
എഫ്രയീമും തങ്ങളുടെ പാപത്തില്‍ വീഴും. 
പക്ഷേ യെഹൂദയും അവരോടൊപ്പം തകര്‍ന്നു 
വീഴും. 

ജനങ്ങളുടെ നേതാക്കള്‍ യഹോവയെ 
തേടിപ്പോകും. അവര്‍ തങ്ങളുടെ ആടുകളെയും 
പശുക്കളെയും തങ്ങളോടൊപ്പം കൊണ്ടുപോ 
കും. പക്ഷേ അവര്‍ യഹോവയെ കണ്ടെത്തു 
കില്ല, കാരണം അവന്‍ അവരെ ഉപേക്ഷിച്ചിരി 











865 


ക്കുന്നു. അവര്‍ യഹോവയോടു വിശ്വസ്തത 
പുലര്‍ത്തിയില്ല. അവരുടെ കുട്ടികള്‍ അന്ൃരുടേ 
തായിരുന്നു. ഇപ്പോള്‍ അവന്‍ അവരെയും അവ 
രുടെ ദേശത്തെയും നശിപ്പിക്കുകയും ചെയ്യും.” 


യിസ്രായേലിന്‍െറ വിനാശത്തെ 
പ്പറ്റിയുള്ള പ്രവചനം 
ട“ഗിബെയയിലെ കൊമ്പ്‌ മുഴക്കുക. രാമ 
യിലെ കാഹളം മുഴക്കുക. ബേത്ത്‌ ആവേനില്‍ 
മുന്നറിയിപ്പു നല്‍കുക. ബെന്യാമീന്‍, ശത്രു 
ഇതാ നിനക്കു പിന്നില്‍. 

ശിക്ഷയുടെ സമയത്ത്‌ എഫ്രയീം ശൂന്യ 
മാകും. അക്കാര്യങ്ങള്‍ പരമാര്‍ത്ഥത്തില്‍ സംഭ 
വിക്കുമെന്ന്‌ യിസ്രായേല്‍കുടുംബങ്ങള്‍ക്കു 
ഞാന്‍ (ദൈവം) മുന്നറിയിപ്പു തരുന്നു. 

1അന്യനന്‍െറെ മുതല്‍ അപഹരിക്കാന്‍ ശ്രമി 
ക്കുന്ന കള്ളന്മാരെപ്പോലെയാണ്‌ യെഹൂദയിലെ 
നേതാക്കന്മാര്‍. അതിനാല്‍ ഞാന്‍ (ദൈവം) 
എന്‍െറ കോപം അവര്‍ക്കുമേല്‍ വെള്ളം പോലെ 
ചൊരിയും. 

1 എഫ്രയീം ശിക്ഷിക്കപ്പെടും. അവന്‍ തകര്‍ക്ക 
പ്പെടുകയും മുന്തിരിപോലെ ഞെരമുക്കപ്പെടുക 
യും ചെയ്യും. എന്തുകൊണ്ടെന്നാല്‍ അവന്‍ 
വ്യര്‍ത്ഥതയുടെ പിന്നാലെ പോകാന്‍ നിശ്ച 
യിച്ചു. 

2എഫ്രയീമിനെ ഞാന്‍ നശിപ്പിക്കും, ചിതല്‍ 
തുണി തിന്നുമ്പോലെയും ദ്രവിക്കല്‍ തടിയെ 
നശിപ്പിക്കുമന്പോലെ യെഹൂദയെ ഞാന്‍ തക 
ര്‍ക്കും. 

13 എഫ്രയീം തന്‍െറ അസുഖം കാണുകയും 
യെഹൂദാ തന്‍െറ മുറിവുകള്‍ കാണുകയും ചെ 
യ്തു. അതിനാലവര്‍ സഹായത്തിനായി അശ്ശൂ 
രിനെ സമീപിച്ചു. തങ്ങളുടെ പ്രശ്നം അവര്‍ 
മഹാരാജാവിനോടു പറഞ്ഞു. പക്ഷേ ആ രാജാ 
വിനു നിങ്ങളെ സുഖപ്പെടുത്താനാവില്ല. നിങ്ങ 
ളുടെ മുറിവുണക്കാന്‍ അവനു കഴിയില്ല. 

14 എന്തുകൊണ്ടെന്നാല്‍, എഫ്രയീമിനു 
ഞാനൊരു സിംഹത്തെപ്പോലെ. യെഹൂദയ്ക്കു 
ഞാനൊരു സിംഹക്കുട്ടിയെപ്പോലെ. ഞാന്‍- 
അതെ, ഞാന്‍ (യഹോവ)-അവരെ കഷണങ്ങ 
ളാക്കും. അവരെ ഞാന്‍ കൊണ്ടുപോകും. ആര്‍ 
ക്കുമവരെ രക്ഷിക്കാനാവില്ല. 

1ടജനം തങ്ങളുടെ അപരാധം ഏറ്റുപറയും 
വരെ, അവരെന്നെ തേടിവരുംവരെ ഞാനെ 
ന്‍െറ സ്ഥലത്തേക്കു തിരികെ പോകും. അതെ, 
ദുരിതങ്ങളില്‍ അവരെന്നെ കണ്ടെത്താന്‍ കഠിന 
മായി ശ്രമിക്കും.” 





യഹോവയിലേക്കു മടങ്ങിവരു 
ന്നതിന്‍െറ പ്രതിഫലം 

6 “വരൂ, നമുക്ക്‌ യഹോവയിലേക്കു മടങ്ങാം. 

അവന്‍ നമ്മെ മുറിപ്പെടുത്തി, പക്ഷേ 
അവന്‍ നമ്മെ സുഖപ്ലെടുത്തിക്കൊള്ളും. 
അവന്‍ നമുക്ക്‌ പരിക്കേല്ലിച്ചു, പക്ഷേ അവന്‍ 
തന്നെ അതു വച്ചുകെട്ടും. 

മണ്ടുദിവസങ്ങള്‍ക്കുശേഷം അവന്‍ നമ്മെ 
ജീവിതത്തിലേക്കു തിരികെ കൊണ്ടുവരും. 
മൂന്നാം ദിവസം അവന്‍ നമ്മെ ഉയിര്‍ത്തെഴുന്നേ 
ലിക്കും. അപ്പോള്‍ നമുക്കവന്‍െറയടുത്തു വസി 
ക്കാം. 

നമുക്ക്‌ യഹോവയെപ്പറ്റി പഠിക്കാം. യഹോ 
വയെ അറിയാന്‍ നമുക്ക്‌ കഠിനമായി ശ്രമിക്കാം, 
ഉദയം വരുന്നു എന്നു നമുക്കറിയാന്‍ കഴിയുന്ന 
തുപോലെ അവന്‍ വരുന്നുവെന്നും നമുക്ക 

















ഹോശേയ S5:7-7:5 


റിയാം. ഭൂമിയെ നനയ്ക്കുന്ന വസന്തമഴ പോ 
ലെ യഹോവ വരും.” 


ജനം വിശ്വസ്തരല്ല 
4“എഫ്രയീമേ, നിന്നോടു ഞാനെന്തു ചെയ്യ 
ണം? യെഹൂദാ, നിന്നോടു ഞാനെന്തു ചെയ്യ 
ണം? പ്രഭാതത്തിലെ മൂടല്‍മഞ്ഞുപോലെയാണ്‌ 
നിങ്ങളുടെ വിശ്വസ്തത. അതിരാവിലെ 
മാഞ്ഞുപോകുന്ന മഞ്ഞുപോലെയാണ്‌ നിങ്ങ 
ളുടെ വിശ്വസ്തത. 

ട്ഞാന്‍ പ്രവാചകന്മാരെ ഉപയോഗിക്കുകയും 
ജനങ്ങള്‍ക്കായി ചട്ടങ്ങളുണ്ടാക്കുകയും ചെ 
യ്തു. എന്‍െറ കല്പനയാല്‍ മനുഷ്യര്‍ വധിക്കപ്പെ 
ട്ടു. എന്നാല്‍ ആ തീരുമാനങ്ങളില്‍നിന്നും നന്മ 
കളുണ്ടാകും. 

“എന്തുകൊണ്ടെന്നാല്‍, യഥാര്‍ത്ഥമായ 
സ്നേഹമാണ്‌ യാഗമല്ല എനിക്കുവേണ്ടത്‌. ജന 
ങ്ങള്‍ ദൈവത്തെ അറിയുവാന്‍ ഞാനാശിക്കു 
ന്നു, ഹോമയാഗങ്ങള്‍ ഞാനാഗ്രഹിക്കുന്നില്ല. 

പക്ഷേ ആദാം ചെയ്തതുപോലെ മനുഷ്യര്‍ 
കരാര്‍ ലംഘിച്ചു. തങ്ങളുടെ രാജ്യത്ത്‌ അവര്‍ 
എന്നോടു അവിശ്വസ്തരായിരുന്നു. തികള്‍ 
ചെയ്യുന്നവരുടെ നഗരമാകുന്നു ഗിലെയാദ്‌. 
ജനങ്ങള്‍ അന്യരെ വഞ്ചിക്കുകയും വധിക്കുക 
യും ചെയ്തിരിക്കുന്നു. 

“കവര്‍ച്ചക്കാര്‍ ആക്രമണം നടത്താന്‍ ഒളിച്ചി 
രിക്കുന്നു. അതേപോലെ, ശെഖേമിലേക്കുള്ള 
വഴിയില്‍ പുരോഹിതന്മാര്‍ പതിയിരിക്കുകയും 
അതിലേ കടന്നുപോകുന്നവരെ ആക്രമിക്കുക 
യും ചെയ്യുന്നു. അവര്‍ തിന്മകള്‍ ചെയ്തി 
രിക്കുന്നു. 

10യിസ്രായേല്‍രാജ്യത്ത്‌ ഞാനൊരു ഭീകര 
സംഗതി കണ്ടിരിക്കുന്നു. എഫ്രയീം ദൈവ 
ത്തോട്‌ അവിശ്വസ്തയായിരുന്നു. യിസ്രായേല്‍ 
പാപംകൊണ്ട്‌ അഴുക്കുപുരണ്ടിരിക്കുന്നു. 

യെഹൂദാ, നിനക്ക്‌ ഒരു വിളവെടുപ്പു കാല 
മുണ്ട്‌. എന്‍െറ ജനത്തെ ഞാന്‍ പ്രവാസത്തിലെ 
തടവില്‍നിന്നു തിരികെ കൊണ്ടുവരുമ്പോഴാ 
ണതു സംഭവിക്കുക.” 

“യിസ്രായേലിനെ ഞാന്‍ സുഖപ്പെടുത്തും! 

അപ്പോള്‍ എഫ്രയീം പാപം ചെയ്തുവെന്ന്‌ 
ജനം അറിയും. ശമര്യയുടെ നുണകളെല്ഛറ്റി ജനം 
അറിയും. ആ പട്ടണത്തിലേക്കു വരികയും പോ 
വുകയുംചെയ്ത കള്ളന്മാരെച്ഛറ്റി ജനം 
അറിയും. 

ഞാനവരുടെ പാപങ്ങള്‍ ഓാര്‍മ്മിക്കുമെന്ന്‌ 
അവര്‍ വിശ്വസിക്കുന്നില്ല. ചുറ്റിലും അവരുടെ 
തിന്മകളാണ്‌. അവരുടെ പാപങ്ങള്‍ എനിക്കു 
വ്യക്തമായി കാണാം. 

അവരുടെ തിന്മ അവരുടെ രാജാവിനെ 
സന്തുഷ്ടനാക്കുന്നു. അവരുടെ വ്യാജദൈവ 
ങ്ങള്‍ അവരുടെ നേതാക്കളെ സന്തുഷ്ടരാ 
ക്കുന്നു. 

4ബോര്‍മ്മക്കാര൯ അപ്പമുണ്ടാക്കാന്‍ മാവുകുഴ 
യ്ക്കുന്നു. അയാള്‍ അപ്പം ബോര്‍മ്മയില്‍ വയ്ക്കു 
ന്നു. അപ്പം പൊന്തിവരുമ്പോള്‍ അയാള്‍ തീ 
കൂട്ടുന്നില്ല. പക്ഷേ യിസ്രായേലുകാര്‍ അങ്ങനെ 
യല്ല. യിസ്രായേലുകാര്‍ എപ്പോഴും തീ കൂട്ടി 
ക്കൊണ്ടിരിക്കുന്നു. 

നമ്മുടെ രാജാവിന്‍െറ ദിനത്തില്‍ അവര്‍ 
തീ കൂട്ടുന്നു. അവര്‍ തങ്ങളുടെ മദ്യവിരുന്നു 
നല്‍കുന്നു. വീഞ്ഞിന്റെ ചൂടില്‍ നേതാക്കള്‍ക്കു 
രോഗമുണ്ടായി. അങ്ങനെ രാജാക്കന്മാര്‍ ദൈവ 
ത്തെ പരിഹസിക്കുന്ന ജനങ്ങളോടു ചേരുന്നു. 























ഹോശേയ 7:6-9:1 


തനുഷ്യര്‍ ഗൂഡാലോചനകള്‍ നടത്തുന്നു. 
അവരുടെ ഹൃദയം ആവേശംകൊണ്ട്‌ അടുപ്പു 
പോലെ എരിയുന്നു. അവരുടെ ആകാംക്ഷ 
രാത്രി മുഴുവനും എരിയുന്നു. പ്രഭാതത്തില്‍ 
അത്‌ തീയായിത്തീരുന്നു. 

അവരെല്ലാം ചൂടടുപ്പുപോലെയാകുന്നു. 
തങ്ങളുടെ ഭരണാധിപന്മാരെ അവര്‍ തകര്‍ത്തു. 
അവരുടെ രാജാക്കന്മാരെല്ലാം വീണു. അവരി 
ലാരും സഹായത്തിനായി എന്നെ വിളിച്ചില്ല.” 





നശിപ്പിക്കപ്പെടുമെന്ന്‌ യിസ്രാ 
യേല്‍ അറിയുന്നില്ല 

“എഫ്രയീം രാഷ്ട്രങ്ങളുമായി ഇടകലരുന്നു. 
ഇരുവശവും വേവിക്കാത്ത അപ്പംപോലെ 
യാണ്‌ എഫ്രയീം. 

അപരിചിതര്‍ എഫ്രയീമിന്‍െറ കരുത്തു തക 
ര്‍ക്കുന്നു. പക്ഷേ എഫ്രയീം അതറിയുന്നില്ല. 
എഫ്രയീമിന്‍െറ തലമുടി ഇടയ്ക്കിടെ നരച്ചിരി 
ക്കുന്നു. പക്ഷേ എഫ്രയീം അതറിയുന്നില്ല. 

10എഫ്രയീമിനന്‍െറെ അഹങ്കാരം അവനെതിരെ 
സാക്ഷ്യം പറയുന്നു. നിരവധി 

ദുരിതങ്ങളുണ്ടായിട്ടും ജനം തങ്ങളുടെ 

ദൈവത്തിലേക്കു മടങ്ങുന്നില്ല. ജനം സഹായ 
ത്തിനായി അവരുടെ ദൈവത്തെ തേടുന്നില്ല. 

11“അങ്ങനെ എഫ്രയീം ഒന്നുമറിയാത്തൊരു 
വിഡ്ഡിപ്രാവിനെപ്പോലെയായിരിക്കുന്നു. 
ജനം സഹായത്തിന്‌ ഈജിപ്തിനെ വിളിച്ചു. 
സഹായത്തിനായി ജനം ആഅശ്ശൂരിലേക്കു 
പോയി. 

12അവര്‍ ആ രാജ്യങ്ങളുടെ സഹായം തേടു 
ന്നു, പക്ഷേ ഞാനവരെ കുടുക്കും. അവരെ 
ഞാന്‍ വലവീശി ആകാശത്തിലെ പക്ഷികളെ 
യെന്നപോലെ പിടിക്കും. അവരുടെ കരാറുക 
ള്‍ക്ക്‌ ഞാന്‍ അവരെ ശിക്ഷിക്കും. 

13അവര്‍ക്കു കഷ്ടം. അവരെന്നെ വിട്ടുപോ 
യി. എന്നെ അനുസരിക്കാനവര്‍ വിസമ്മതിച്ചു. 
അതിനാലവര്‍ നശിപ്പിക്കപ്പെടും. ഞാനവരെ 
രക്ഷിച്ചു. പക്ഷേ എനിക്കെതിരെ അവര്‍ നുണ 
കള്‍ പറയുന്നു. 

14“അവരൊരിക്കലും ഹൃദയപൂര്‍വ്വം എന്നെ 
വിളിച്ചില്ല. അതെ, അവര്‍ കിടക്കയില്‍ കിടന്നു 
കരയുകയാണ്‌. ധാന്യവും പുതുവീഞ്ഞും ചോ 
ദിക്കുമ്പോള്‍ അവര്‍ സ്വയം മുറിപ്പെടുത്തുക 
യും ചെയ്യുന്നു. പക്ഷേ, ഹൃദയം കൊണ്ട്‌ അവരെ 
ന്നില്‍നിന്നും അകന്നു. 

15അവരെ പരിശീലിപ്പിച്ച്‌ അവരുടെ കര 
ങ്ങളെ ഞാന്‍ ശക്തമാക്കി. പക്ഷേ അവര്‍ എനി 
ക്കെതിരെ തിന്മ ഗൂഡാലോചന നടത്തി. 

16“പക്ഷേ അവര്‍ ചതിയന്‍ വില്ലുപോലെയാ 
യിരുന്നു. * അവര്‍ ദിശമാറ്റിയെങ്കിലും എന്നിലേ 
ക്കു തിരികെവന്നില്ല. അവരുടെ നേതാക്കള്‍ 
സ്വന്തം കരത്തില്‍ അഹങ്കരിച്ചു. പക്ഷേ അവര്‍ 
വാളുകളാല്‍ കൊല്ലപ്പെടും. ഈജിപ്തിലെജനം 
അവരെ പരിഹസിക്കുകയും ചെയ്യും. 



































വിഗ്രഹാരാധന വിനാശത്തി 
ലേക്കു നയിക്കുന്നു 
“കാഹളം ചുണ്ടില്‍വച്ച്‌ മുന്നറിയിപ്പു നല്‍ 
കുക. യഹോവയുടെ ആലയത്തിനുമേല്‍ 
കഴുകനെപ്പോലെയാവുക. യിസ്രായേലുകാര്‍ 
എന്‍െറ കരാര്‍ ലംഘിച്ചിരിക്കുന്നു. അവരെന്‍റെ 
നിയമം അനുസരിച്ചില്ല. 2അവര്‍ “എന്‍െറ 





ചതിയന്‍ വില്ല്‌ എറിയാനുപയോഗിക്കുന്ന തടികൊ 
ണ്ടുണ്ടാക്കിയ വളഞ്ഞ ഒരു വടി. 


866 


ദൈവമേ, ഞങ്ങള്‍ യിസ്ധ്രായേലുകാര്‍ നിന്നെ 
അറിയുന്നു!” എന്ന്‌ എന്നോടു നിലവിളിക്കുന്നു. 
പക്ഷേ യിസ്രായേല്‍ നല്ല കാര്യങ്ങള്‍ നിര 
സിച്ചു. അതിനാല്‍ ശത്രു അവനെ ഓടിക്കുന്നു. 
4്യിസ്രായേലുകാര്‍ തങ്ങളുടെ രാജാക്കന്മാരെ 
തെരഞ്ഞെടുക്കുന്നു. പക്ഷേ അവര്‍ ഉപദേശത്തി 
നായി എന്നെ സമീപിക്കുന്നില്ല. യിസ്രായേലൂു 
കാര്‍ നേതാക്കളെ തെരഞ്ഞെടുക്കുന്നുണ്ടെ 
ങ്കിലും അവര്‍ ഞാനറിയുന്നവരല്ല. യിസ്ധരായേ 
ലുകാര്‍ തങ്ങളുടെ വെള്ളിയും സ്വര്‍ണ്ണവും 
വിഗ്രഹങ്ങളുണ്ടാക്കാനുപയോഗിക്കുന്നു. അതി 
നാലവര്‍ നശിപ്പിക്കപ്പെടും. ട്‌ ശേമര്യാ, യഹോ 
വ നിന്‍െറ പശുക്കുട്ടിയെ നിരസിച്ചിരിക്കൂന്നു. 
ദൈവം പറയുന്നു, “യിനസ്രായേലുകാരോടു 
ഞാന്‍ വളരെ കൂപിതനായിരിക്കുന്നു.” യിസ്രാ 
യേലുകാര്‍ അവരുടെ പാപങ്ങള്‍ക്ക്‌ ശിക്ഷിക്ക 
പ്പെടും. ചില പണിക്കാരാണ്‌ ആ പ്രതിമകളു 
ണ്ടാക്കിയത്‌. അവ ദൈവമല്ല. ശമര്യയുടെ പശു 
ക്കുട്ടി കഷണങ്ങളായി ചിതറിക്കപ്പെടും. മയി 
സ്രായേലുകാര്‍ കാറ്റിനെ നടാന്‍ ശ്രമിക്കുമ്പോ 
ലെ ഒരു ഭോഷത്തം ചെയ്തു. പക്ഷേ അവര്‍ക്കു 
ദോഷങ്ങള്‍ മാത്രം ലഭിക്കു-അവര്‍ കൊടുങ്കാറ്റു 
കൊയ്യും. വയലുകളില്‍ ധാന്യം വളരും. അത്‌ 
ഭക്ഷണമൊന്നും തരില്ല. എന്തെങ്കിലും വിള 
ഞ്ഞാല്‍ത്തന്നെ അപരിചിതര്‍ അതു തിന്നും. 

യിസ്രായേല്‍ നശിപ്പിക്കപ്പെട്ടു. ആര്‍ക്കും 
വേണ്ടാതെ വലിച്ചെറിയപ്പെട്ട പാത്രംപോലെ 
അതിന്‍െറ ജനത രാഷ്ട്രങ്ങള്‍ക്കിടയില്‍ ചിതറി 
ക്കപ്പെട്ടു. 

“എഫ്രയീം തന്‍െറ “കാമുകി'മാരുടെയടുത്തേ 
ക്കു പോയി. കാട്ടുകഴുതയെപ്പോലെ അവന്‍ 
അലഞ്ഞുതിരിഞ്ഞ്‌ അശ്ശൂരിലേക്കു പോയി. 

10യിസ്രായേല്‍ രാഷ്ട്രങ്ങള്‍ക്കിടയിലുള്ള 
തന്‍െറ “കാമുകി'മാരുടെയടുത്തേക്കു പോയി. 
പക്ഷേ യിസ്രായേലുകാരെ ഞാന്‍ സമാഹരി 
ക്കും. പക്ഷേ, ആ മഹാരാജാവില്‍നിന്നും കുറച്ചു 
ഭാരങ്ങള്‍ അവര്‍ സഹിക്കണം. 








യിസ്രായേല്‍ ദൈവത്തെ മറക്കുകയും 

വിഗ്രഹങ്ങളെ ആരാധിക്കുകയും ചെയ്യുന്നു 

1എഫ്രയീം അനേകമനേകം യാഗപീഠങ്ങളൂ 
ണ്ടാക്കി. അതാകട്ടെ പാപവുമായിരുന്നു. എഫ്ര 
യീമിന്‍െറെ പാപങ്ങള്‍ക്കുള്ള യാഗപീഠമായി 
രുന്നു അവ. 

2എഫ്രയീമിനായി ഞാന്‍ പതിനായിരം 
നിയമങ്ങളെഴുതിയെങ്കിലും അവനത്‌ മറ്റാര്‍ 
ക്കോവേണ്ടിയുളളതാണെന്നപോലെ കരുതുന്നു. 

13 യിസ്രായേലുകാര്‍ ബലികള്‍ ഇഷ്ടപ്പെടു 
ന്നു. അവര്‍ മാംസം അര്‍പ്പിച്ച്‌ അതു ഭക്ഷിക്കുന്നു. 
യഹോവ അവരുടെ ബലികള്‍ സ്വീകരിക്കു 
ന്നില്ല. യഹോവ അവരുടെ പാപങ്ങള്‍ ഓര്‍മ്മി 
ക്കുന്നു. അവന്‍ അവരെ ശിക്ഷിക്കുകയും 
ചെയ്യും. അവര്‍ തടവുകാരായി ഈജിപ്തിലേ 
ക്കു നയിക്കപ്പെടും. 

14യിസ്രായേല്‍രാജമന്ദിരങ്ങള്‍ പണിതു. 
പക്ഷേ സ്വന്തം സ്രഷ്ടാവിനെ മറന്നു. യെഹൂദാ 
ഇപ്പോള്‍ കോട്ടകള്‍ കെട്ടുന്നു. പക്ഷേ യെഹൂദ 
യുടെ നഗരങ്ങളില്‍ ഞാന്‍ അഗ്നി അയയ്ക്കും. 
അഗ്നി ആ കോട്ടകളെ നശിപ്പിക്കുകയും 


1” 


ചെയ്യും! 














പ്രവാസത്തിന്‍െറ ദു:ഖം 
യിസ്രായേലേ, രാഷ്ട്രങ്ങളെപ്പോലെ 
ആഘോഷിക്കാതിരിക്കുക! ആനന്ദിക്കരുത്‌! 


867 


നീ വേശ്യയെപ്പോലെ പെരുമാറുകയും നിന്‍െറ 
ദൈവത്തെ ഉപേക്ഷിക്കുകയും ചെയ്തു. സകല 
മെതിക്കളങ്ങളിലും നീ ലൈംഗികപാപം 
ചെയ്തു. പക്ഷേ ആ മെതിക്കളങ്ങളില്‍നിന്നു 
ള്ള ധാന്യം യിസ്രായേലിനുതികയില്ല. യിസ്രധരാ 
യേലിന്‌ ആവശ്യത്തിനു വീഞ്ഞും ഉണ്ടായി 
രിക്കില്പ. 
3യിസ്രായേലുകാര്‍ യഹോവയുടെ ദേശത്തു 
വസിക്കുകയില്ല. എഫ്രയീം ഈജിപ്തിലേക്കു 
മടങ്ങും. അശ്ലൂരില്‍ അവര്‍ അരുതാത്തതു ഭക്ഷി 
ക്കും. യിസ്രായേലുകാര്‍ യഹോവയ്ക്കു 
വീഞ്ഞുവഴിപാടുകള്‍ അര്‍പ്പിക്കുകയില്ല. 
അവര്‍ അവന്‌ ബലികള്‍ അര്‍പ്പിക്കുകയില്ല. 
ശവസംസ്കാരചടങ്ങില്‍ വിലപിക്കുന്നവരുടെ 
ഭക്ഷണം പോലെയായിരിക്കും അവരുടെ ബലി 
കള്‍-അത്‌ തിന്നുന്നവരെല്ലാം അശുദ്ധരാകും. 
അവരുടെ അപ്പം യഹോവയുടെ ആലയത്തി 
ലെത്തുകയില്ല. ആ അപ്പം അവര്‍ സ്വയം തിന്നേ 
ണ്ടതുണ്ട്‌. യഹോവയുടെ തിരുനാളേോ ഉത്സവ 
ങ്ങളോ ആഘോഷിക്കാന്‍ അവര്‍ക്കാവില്ല. 
ശത്രു എല്ലാം അപഹരിച്ചതിനാല്‍ യിസ്ധ്രാ 
യേല്‍ജനത അവിടം വിട്ടു. പക്ഷേ ഈജിപ്ത്‌ 
അവരെ കൊണ്ടുപോകും. മോഫ്‌ അവരെ 
സംസ്കരിക്കും. അവരുടെ വെള്ളി നിധികള്‍ക്കു 

















ഹോശേയ 9:2-10:5 


യിസ്രായേലുകാര്‍ക്ക്‌ കുഞ്ഞു 
ങ്ങളുണ്ടാവുകയില്ല 

11എഫ്രയീമിന്‍റെറ മഹത്വം ഒരു പക്ഷിയെ 
പ്പോലെ പറന്നുപോകും. ഗര്‍ഭധാരണമില്പ, ജന 
നമില്ല, ഇനി കുഞ്ഞുങ്ങളുമില്ല. പക്ഷേ 
യിസ്രായേലുകാര്‍ തങ്ങളുടെ കുട്ടികളെ വളര്‍ 
ത്തിയാല്‍ പോലും ഒരു പ്രയോജനവുമുണ്ടാ 
കില്ല. കൂട്ടികളെ ഞാന്‍ അവരില്‍ നിന്നെടുക്കും. 
അവരെ ഞാന്‍ കൈവിടും. അവര്‍ക്ക്‌ ദുരിത 
ങ്ങളല്ലാതെ ഒന്നുമില്ലാതാവുകയും ചെയ്യും. 

13എഫ്രയീം തന്‍െറ മക്കളെ കെണിയിലേക്കു 
നയിക്കുന്നത്‌ എനിക്കു കാണാം. എഫ്രയീം 
തന്‍െറ മക്കളെ കൊലയാളിക്കു കൊടുക്കുന്നു. 
14യഹോവേ നിനക്കാകുമ്പോലെ അവര്‍ക്കു 
കൊടുക്കുക. ശിശുക്കള്‍ മരിക്കുന്ന ഗര്‍ഭപാത്ര 
വും പാലില്ലാത്ത മുലകളും അവര്‍ക്കു നല്‍കുക. 

15അവരുടെ തിന്മയെല്ലാം ഗില്‍ഗാലിലായി, 
ഞാനവരെ വെറുത്തു തുടങ്ങി. അവരുടെ ദുഷ്‌ 
പ്രവൃത്തികള്‍മൂലം അവരെ ഞാനെന്റെ വസ 
തിയില്‍നിന്നും പുറത്താക്കും. അവരെ 
ഞാനിനി സ്നേഹിക്കില്ല. അവരുടെ നിഷേധി 
കളായ നേതാക്കള്‍ എനിക്കെതിരെ തിരിഞ്ഞി 
രിക്കുന്നു. 

16എഫ്രയീം ശിക്ഷിക്കപ്പെടും. അവരുടെ വേര്‍ 














മേല്‍ കളകള്‍ വളരും. യിസ്രായേലൂകാര്‍ വസി 
ചിടത്ത്‌ മുള്ള്‌ വളരും. 


യഥാര്‍ത്ഥ പ്രവാചകരെ യിസ്രാ 
യേല്‍ നിരസിച്ചു 

പ്രവാചകന്‍ പറയുന്നു, “യിസ്രായേലേ, 
ഇക്കാര്യങ്ങള്‍ പഠിക്കുക: ശിക്ഷയുടെ സമയം 
വന്നിരിക്കുന്നു, നിങ്ങള്‍ ചെയ്ത തിന്മയുടെ 
വില നല്‍കേണ്ട സമയം വന്നിരിക്കുന്നു.” 
എന്നാല്‍ യിസ്രായേല്‍ജനം പറയുന്നു, “പ്രവാ 
ചകന്‍ ഒരു വിഡ്ഡിയാകുന്നു. ദൈവത്തിന്‍െറ 
ആത്മാവോടുകൂടിയ ഈ മനുഷ്യന്‍ കിറുക്കനാ 
ണ്‌.” പ്രവാചകന്‍ പറയുന്നു, “നിങ്ങളുടെ 
പാപങ്ങള്‍ക്ക്‌ നിങ്ങള്‍ ശിക്ഷിക്കപ്പെടും. നിങ്ങ 
ളുടെ വിദ്വേഷത്തിന്‌ നിങ്ങള്‍ ശിക്ഷിക്കപ്പെ 
ടും.” 8എഫ്രയീമിന്‍െറെമേലുളള കാവല്‍ക്കാരെ 
പ്പോലെയാണ്‌ ദൈവവും പ്രവാചകനും. 
എന്നാല്‍ വഴിയിലനവധി കെണികളുണ്ട്‌. 
ദൈവത്തിന്‍െറ ആലയത്തില്‍ വച്ചുപോലും 
ജനം പ്രവാചകനെ വെറുക്കുന്നു. 

ഗിബെയയുടെ കാലത്തേതുപോലെ 
യിസ്രായേലുകാര്‍ വലിയ വിനാശത്തിലേക്കു 
പോയിരിക്കുന്നു. യിസ്രായേലൂകാരുടെ പാപ 
ങ്ങള്‍ യഹോവ ഓര്‍മ്മിക്കും. അവരുടെ പാപങ്ങ 
ളെ അവന്‍ ശിക്ഷിക്കും. 








വിഗ്രഹാരാധനയാല്‍ യിസ്രായേല്‍ 
നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു 

10യിസ്ധ്രായേലിനെ ഞാന്‍ കണ്ടെത്തിയ 
പ്പോള്‍ അവര്‍ മരുഭൂമിയിലെ മുന്തിരിപോലെ 
പുതുമയുള്ളവരായിരുന്നു. അത്തിപ്പഴക്കാല 
ത്തെ ആദ്യത്തെ അത്തിപ്പഴങ്ങള്‍ പോലെയാ 
യിരുന്നു അവര്‍. അനന്തരം ബാല്‍-പെയോരി 
ലേക്കു വന്ന അവര്‍ക്കു മാറ്റമുണ്ടായി. അതിനാ 
ലെനിക്കവരെ ചീഞ്ഞപഴംപോലെ മുറിച്ചു 
കളയേണ്ടിവന്നു. അവര്‍ സ്നേഹിച്ച ഭീകരവ 
സ്തുക്കളായ വ്യാജദൈവങ്ങള്‍ പോലെയായി 
ത്തീര്‍ന്നു അവര്‍. 








പീയുകയാണ്‌. അവര്‍ക്കിനി കുട്ടികളുണ്ടാ 
വില്ല. അവര്‍ക്കു കുട്ടികളുണ്ടായാലും അവരുടെ 
ആ പ്രിയപ്പെട്ട ശിശുക്കളെ ഞാന്‍ വധിക്കും. 
17൪൭നന്‍െറ ദൈവത്തെ അവര്‍ ചെവിക്കൊള്ളു 
കയില്ല. അതിനാലവന്‍ അവരെ ശ്രവിക്കാനും 
കൂട്ടാക്കുന്നില്പ. വസതിയില്ലാതെ അവര്‍ രാഷ്ട്ര 
ങ്ങള്‍ക്കിടയില്‍ അലയുകയും ചെയ്യും. 











യിസ്രായേലിനന്‍െറ സമ്പന്നത വിഗ്ര 
ഹാരധനയിലേക്കു നയിക്കുന്നു 
] സമൂദ്ധമായി പഴങ്ങളുണ്ടാക്കുന്ന മുന്തിരി 
വള്ളിയാണ്‌ യിസ്രായേല്‍. പക്ഷേ കൂടു 
തല്‍ സമ്പന്നമാകുന്തോറും അവന്‍ വ്യാജദൈവ 
ങ്ങളെ ആദരിക്കാന്‍ കൂടുതല്‍ യാഗപീഠങ്ങള്‍ 
പണിതു. അവന്‍െറ ദേശം അഭിവൃദ്ധിപ്പെടു 
ന്തോറും അവന്‍ വ്യാജദൈവങ്ങളെ മഹത്വപ്പെ 
ടുത്താ൯ അമൂുല്യശിലകള്‍ സ്ഥാപിച്ചു. 
മയിസ്രായേലുകാര്‍ ദൈവത്തെ ചതിക്കാന്‍ 
ശ്രമിച്ചു. എന്നാലിപ്പോള്‍ അവര്‍ തങ്ങളുടെ 
അപരാധം സ്വീകരിക്കണം. യഹോവ അവരുടെ 
യാഗപീഠങ്ങള്‍ തകര്‍ക്കും അവന്‍ അവരുടെ 
സ്മാരകശിലകള്‍ തകര്‍ക്കും. 








യിസ്രായേലുകാരുടെ ദുഷ്ടനിശ്ചയങ്ങള്‍ 

ഇപ്പോള്‍ യിസ്രായേലുകാര്‍ പറയുന്നു, 
“ഞങ്ങള്‍ക്കു രാജാവില്ല. യഹോവയെ ഞങ്ങള്‍ 
മഹത്വപ്പെടുത്തുകയോ ആദരിക്കുകയോ 
ചെയ്യുന്നില്ല! അവന്‍െറ രാജാവിന്‌ ഞങ്ങളോ 
ടൊന്നും ചെയ്യാനുമാകില്ല!” 

4അവര്‍ വാഗ്ദാനം ചെയ്യുന്നു- പക്ഷേ അവര്‍ 
നുണ പറയുക മാത്രമാണ്‌. അവര്‍ വാഗ്ദാനം 
പാലിക്കുന്നില്ല! അന്യരാജ്യങ്ങളുമായി അവര്‍ 
കരാറുണ്ടാക്കുന്നു. ദൈവം ആ കരാറുകളിഷ്ട 
പ്പെടുന്നില്പ. ഉഴുത വയലില്‍ വളരുന്ന വിഷമു 
ളള കളകള്‍ പോലെയാണ്‌ ന്യായാധിപന്മാര്‍. 

ടശമര്യക്കാര്‍ ബേത്ത്‌-ആവെനില്‍ പശുക്കിടാ 
ങ്ങളെ ആരാധിക്കുന്നു. അവര്‍ സത്യമായും കര 
യും. ആ പുരോഹിതന്മാര്‍ സത്യമായും കരയും. 
എന്തുകൊണ്ടെന്നാല്‍, അവരുടെ മനോഹരവി 
ഗ്രഹം നഷ്ടമായിരിക്കുന്നു. അതു കൊണ്ടുപോ 











ഹോശേയ 10:6-12:2 


കപ്പെട്ടതായിരുന്നു. അശ്ശൂരിലെ മഹാരാജാ 
വിനു സമ്മാനമായാണതു കൊണ്ടുപോകപ്പെ 
ട്ടത്‌. എഫ്രയീമിന്‍െറ നാണംകെട്ട വിഗ്രഹത്തെ 
അവന്‍ സൂക്ഷിക്കും. യിസ്രായേല്‍ അതിന്‍െറ 
വിഗ്രഹങ്ങളാല്‍ നാണം കെടും. ?ശമര്യയുടെ 
വ്യാജദൈവം നശിപ്പിക്കപ്പെടും. ജലോപരിതല 
ത്തില്‍ ഒഴുകിനടക്കുന്ന മരക്കഷണം പോലെയാ 
യിരിക്കും അത്‌. യിസ്രായേല്‍ പാപം ചെയ്യു 
കയും നിരവധി ഉന്നതസ്ഥലങ്ങള്‍ ഉണ്ടാക്കുക 
യും ചെയ്തു. ആവെനിലെ ഉന്നതസ്ഥലങ്ങള്‍ 
നശിപ്പിക്കപ്പെടും. അവരുടെ യാഗപീഠങ്ങളില്‍ 
മുള്ളുകളും കളകളും വളരും. അപ്പോഴവര്‍ പര്‍വ്വ 
തങ്ങളോടു പറയും, “ഞങ്ങളെ മൂടുക!” കുന്നു 
കളോടു “ഞങ്ങളുടെമേല്‍ വീഴുക!” എന്നും 
പറയും. 











യിസ്രായേല്‍ പാപത്തിനു പരിഹാരം ചെയ്യും 
യിസ്രായേലേ, ഗിബെയയുടെകാലം മുത 
ലേ നീ പാപം ചെയ്തിരിക്കുന്നു. (അവര്‍ അവി 
ടെ തുടര്‍ന്നും പാപം ചെയ്തു.) ഗിബെയയിലെ 
ആ ദുഷ്ടന്മാരെ തീര്‍ച്ചയായും യുദ്ധം ഗ്രസി 
ക്കും. 11ഞാ൯ അവരെ ശിക്ഷിക്കാനായി വരും. 
സൈന്യങ്ങള്‍ അവര്‍ക്കെതിരെ സംഘടിച്ചു 
വരും. അവരുടെ രണ്ടുപാപങ്ങള്‍ക്കും യിസ്ധ്രാ 
യേലുകാരെ അവര്‍ ശിക്ഷിക്കും. 
വമെതിക്കളത്തിലൂടെ നടക്കാനിഷ്ടമുള്ള 
മെരുങ്ങിയ പശുക്കുട്ടിയെപ്പോലെയാണ്‌ എഫ്ര 
യീം. അവളുടെ കഴുത്തില്‍ ഞാനൊരു നല്ല 
നുകം വയ്ക്കും. എഫ്രയീമിനുമേല്‍ ഞാന്‍ കയ 
റിടും. അനന്തരം യെഹൂദാ ഉഴുതുതുടങ്ങും. 
യാക്കോബ്‌ സ്വയം നിലത്തെ കട്ടയുടയ്ക്കും. 
നന്മ വിതച്ചാല്‍ നീ സത്യസ്നേഹം കൊ 
യും. നിന്‍െറ നിലം ഉഴുക. യഹോവയോടൊ 
Ae നീ കൊയ്യുകയും ചെയ്യും. അവന്‍ വരും, 
നിന്‍െറമേല്‍ അവന്‍ നന്മ മഴപോലെ പെയ്യിക്കു 
കയും ചെയ്യും! 
പക്ഷേ നീ തിന്മ വിതച്ചു. ദുരിതങ്ങള്‍ 
കൊയ്യുകയും ചെയ്തു. നിന്‍െറ നുണയുടെ 
പഴങ്ങള്‍ നീ തിന്നുന്നു. എന്തുകൊണ്ടെന്നാല്‍, 
നീ നിന്‍െറ ശക്തിയിലും ഭടന്മാരിലും ആശ്രയി 
ച്ചു. 14അതിനാല്‍ നിന്‍െറ സൈന്യം യുദ്ധത്തി 
നെറ ശബ്ദം കേള്‍ക്കും. നിന്‍െറ കോടുകളെല്ലാം 
തകര്‍ക്കപ്പെടുകയും ചെയും. ശല്‍മാ൯ന്‍ ബേത്ത്‌- 
അര്‍ബ്ബേലിനെ തകര്‍ത്ത കാലത്തേതു പോലെ 
യായിരിക്കും അത്‌. ആ യുദ്ധകാലത്ത്‌, അമ്മമാര്‍ 
തങ്ങളുടെ കുട്ടികളോടൊപ്പം വധിക്കപ്പെട്ടു. 
15ബേഥേലില്‍ നിനക്കും അതു സംഭവിക്കും. 
എന്തുകൊണ്ടെന്നാല്‍ നീ നിരവധി തിന്മകള്‍ 
ചെയ്തു. ആ ദിവസം ആരംഭിക്കുമ്പോള്‍, യി 
സ്രായേലിലെരാജാവ്‌ പൂര്‍ണ്ണമായും നശിപ്പി 
ക്കപ്പെടും.” 











യിസ്രായേല്‍ യഹോവയെ മറന്നിരിക്കുന്നു 
യഹോവ പറഞ്ഞു, “യിസ്രായേല്‍ ഒരു 

] കുട്ടിയായിരുന്നപ്പോള്‍ അവനെ ഞാന്‍ 
സ്നേഹിച്ചു, എന്‍െറ പുത്രനെ ഈജിപ്തില്‍ 
നിന്നു ഞാന്‍ വിളിച്ചു. 

പക്ഷേ ഞാന്‍ വിളിക്കുന്തോറും യിസ്ധരായേ 
ലൂകാര്‍ എന്നില്‍നിന്നകന്നു. യിസ്രായേലുകാര്‍ 
ബാലിന്‌ ബലികളപ്പിച്ചു. വിഗ്രഹങ്ങള്‍ക്ക്‌ 
അവര്‍ ധൂപങ്ങള്‍ കത്തിച്ചു. 

പക്ഷേ എഫ്രയീമിനെ നടക്കാന്‍ പഠിപ്പി 
ചതു ഞാനാകുന്നു! യിസ്രായേലുകാരെ 
ഞാനെന്‍റെ കൈകളിലെടുത്തു! ഞാനവരെ 











868 


സുഖപ്പെടുത്തി! പക്ഷേ അവര്‍ അതറിയു 
ന്നില്ല. 

സ്നേഹത്തിന്‍െറ കയറുകള്‍കൊണ്ട്‌ ഞാന 
വരെ നയിച്ചു. അവരെ സ്്വതന്ത്രരാക്കിയവ൯ 
ഞാനാകുന്നു. ഞാന്‍ കുനിയുകയും അവര്‍ക്ക്‌ 
ആഹാരം നല്‍കുക യും ചെയ്തു. 

“ദൈവത്തിങ്കലേക്കു തിരിയാന്‍ യിസ്ധ്രായേ 
ലുകാര്‍ വിസമ്മതിച്ചു. അതിനാല്‍ അവര്‍ 
ഈജിപ്തിലേക്കു പോകും! അശ്ശൂരിലെരാജാവ്‌ 
അവരുടെ രാജാവാകും. അവരുടെ നഗരങ്ങ 
ളുടെ നേര്‍ക്ക്‌ വാള്‍ ആടും. അവരുടെ നേതാ 
ക്കളെ അതു നശിപ്പിക്കും. 

"ഞാന്‍ തിരിച്ചുവരുമെന്ന്‌ എന്‍െറ ജനം 
പ്രതീക്ഷിക്കുന്ന. അവര്‍ മുകളിലുളള ദൈവ 
ത്തെ വിളിക്കും. പക്ഷേ ദൈവം അവരെ സഹാ 
യിക്കുകയില്ല.” 








യഹോവയ്ക്ക്‌ യിസ്രായേലിനെ 
നശിപ്പിക്കണമെന്നില്ല 

“എഫ്രയീമേ, നിന്നെ എനിക്കു കൈവിടണ 
മെന്നില്ല. യിസ്രായേലേ, എനിക്കു നിന്നെ സംര 
ക്ഷിക്കണം. എനിക്കു നിന്നെ അദ്മയെപ്പോലെ 
യാക്കണമെന്നില്ല! എനിക്കു നിന്നെ സെബോ 
യിമിനെപ്പോലെയാക്കണമെന്നില്ല! ഞാനെ 
ന്‍െറ മനസ്സു മാറ്റുകയാണ്‌. നിന്നോടുള്ള 
എന്‍െറ സ്നേഹം ശക്തമാണ്‌. 

9“ എന്‍െറ മഹാകോപത്തെ ഞാന്‍ sr 
ല്ല. എഫ്രയീമിനെ ഇനി ഞാന്‍ നശിപ്പിക്കില്ല. 
ഞാന്‍ ദൈവമാകുന്നു, മനുഷ്യനല്ല. ഞാനാ 
കുന്നു വിശുദ്ധനായവന്‍, ഞാന്‍ നിന്നോടൊപ്പ 
മുണ്ട. ഞാനെന്‍റെ കോപം പ്രകടിപ്പിക്കുക 
യില്ല. 

10ഞാന്‍ സിംഹത്തെപ്പോലെ ഗര്‍ജ്ജിക്കും. 
ഞാന്‍ ഗര്‍ജ്ജിക്കുകയും എന്‍െറ കുട്ടികള്‍ 
എന്നെ പിന്തുടര്‍ന്നു വരുകയും ചെയ്യും. 
എന്‍െറ മക്കള്‍ ഭയന്നു വിറച്ച്‌ പടിഞ്ഞാറുനി 
ന്നു വരും. 

1അവര്‍ പക്ഷികളെപ്പോലെ വിറച്ചുകൊണ്ട്‌ 
ഈജിപ്തില്‍നിന്നും വരും. അശ്ശൂര്‍ദേശത്തു 
നിന്നുളള വിറയ്ക്കുന്ന പ്രാവുകളെപ്പോലെ 
അവര്‍ വരും. അവരെ ഞാന്‍ സ്വവസതിയി 
ലേക്കു തിരികെ കൊണ്ടുവരും” യഹോവയി 
ങ്ങനെ പറഞ്ഞു. 

12“വ്യാജദൈവങ്ങളെക്കൊണ്ട്‌ എഫ്രയീം 
എന്നെ വലയം ചെയ്തു. യിസ്രായേല്‍ജനത 
എനിക്കെതിരെ തിരിഞ്ഞു. അവര്‍ നശിപ്പിക്ക 
പ്പെടു! പക്ഷേ യെഹൂദാ ഇപ്പോഴും ദൈവത്തോ 
ടൊപ്പം നടക്കുന്നു. വിശുദ്ധരായവരോടു* 
വിശ്വസ്തത കാട്ടുന്നു.” 

















യഹോവ യിസ്രായേലിനെതിര്‍ 
] എഫ്രയീം അതിന്‍െറ സമയം പാഴാക്കുക 

യാണ്‌-പകല്‍ മുഴുവന്‍ യിസ്രായേല്‍ 
“കാറ്റിനെ പിന്തുടരുക”യാണ്‌. ജനങ്ങള്‍ കൂടു 
തല്‍ കൂടുതല്‍ നുണകള്‍ പറയുന്നു. അവര്‍ 
കൂടുതല്‍ കൂടുതല്‍ മോഷ്ടിക്കുന്നു. അവര്‍ 
അശ്ശൂരുമായി കരാറുണ്ടാക്കുകയും ഈജിപ്തി 
ലേക്ക്‌ ഒലിവെണ്ണ കൊണ്ടുപോവുകയും ചെയ്യു 
ന്നു. യഹോവ പറയുന്നു, “യിസ്ധരായേലിനെതി 
രെ* എനിക്കൊരു വാദം ഉണ്ട്‌. യാക്കോബ്‌ 








വിശുദ്ധരായവര്‍ ദൂതന്മാരോ കനാന്യരുടെ വ്യാജ 
ദൈവങ്ങളോ ആയിരിക്കാം അവര്‍. 


യിസ്രായേല്‍ എബ്രായഭാഷയില്‍ 
എന്നുണ്ട്‌. 


“യെഹൂദ” 


869 


അവന്‍െറ പ്രവൃത്തികള്‍ക്ക്‌ ശിക്ഷിക്കപ്പെടണം. 


ഹോശേയ 12:3-13:14 


യിസ്രായേലുകാര്‍ കൂടുതല്‍ പാപം ചെയ്യുന്നു. 
അവര്‍ അവര്‍ക്കായി വിഗ്രഹങ്ങളുണ്ടാക്കുന്നു. 








ചെയ്ത തിന്മകള്‍ക്ക്‌ അവന്‍ ശിക്ഷിക്കപ്പെ 
ടണം. 3അമ്മയുടെ ഗര്‍ഭപാത്രത്തിലിരിക്കെത്ത 
ന്നെ യാക്കോബ്‌ സഹോദരനെ വഞ്ചിക്കാന്‍ 
തുടങ്ങി. യാക്കോബ്‌ ശക്തനായൊരു യുവാവാ 
യിരുന്നു. അപ്പോള്‍ അവന്‍ ദൈവവുമായി 
ഏറ്റുമുട്ടി. ദൈവത്തിന്‍െറ ദൂതനുമായി 
ഗുസ്തിപിടിച്ച്‌ അവന്‍ വിജയിച്ചു. അവന്‍ 
കരയുകയും ഒരാനുകൂല്യം അപേക്ഷിക്കുകയും 
ചെയ്തു. ബേഥേലിലാണ്‌ അതു സംഭവിച്ചത്‌. 
അവിടെവച്ച്‌ അവന്‍ ഞങ്ങളോടു സംസാരി 
ച്ചു. അതെ, യഹോവ സൈന്യങ്ങളുടെ ദൈവ 
മാകുന്നു.“ യഹോവ എന്നാകുന്നു അവന്‍െറ 
നാമം. അതിനാല്‍ നിന്‍െറ ദൈവത്തിനെറെയ 
ടുത്തേക്കു തിരിച്ചുവരിക. അവനോടു വിശ്വ 
സ്തത പുലര്‍ത്തുക. ശരിയായതു ചെയ്യുക! 
നിന്‍െറ ദൈവത്തെ എപ്പോഴും വിശ്വസി ക്കുക! 

യാക്കോബ്‌ ഒരു യഥാര്‍ത്ഥ കച്ചവടക്കാരന്‍! 
അവന്‍ തന്‍െറ സുഹൃത്തിനെപ്പോലും വഞ്ചി 
ക്കുന്നു! അവന്‍െറ തുലാസുപോലും വ്യാജം. 
“എഫ്രയീം പറഞ്ഞു, “ഞാന്‍ ധനികനാണ്‌. 
യഥാര്‍ത്ഥ ധനം ഞാന്‍ കണ്ടെത്തിയിരിക്കുന്നു! 
എന്‍െറ തെറ്റുകള്‍ ആരും കണ്ടുപിടിക്കുകയില്ല. 
എന്‍െറ പാപങ്ങള്‍ ആരും കണ്ടുപിടിക്കുക 
യില്ല. 

9“ എന്നാല്‍ നിങ്ങള്‍ ഈജിപ്തുദേശത്തായിരു 
ന്നപ്പോള്‍മുതല്‍ ഞാന്‍ നിങ്ങളുടെ ദൈവമാ 
കുന്ന യഹോവയായിരുന്നു. സമ്മേളനക്കൂടാര 
ത്തിന്‍െറ കാലത്തെന്നപോലെ നിങ്ങളെ ഞാന്‍ 
കൂടാരങ്ങളില്‍ താമസിപ്പിക്കും. 1പ്രവാചക 
രോടു ഞാന്‍ സംസാരിച്ചു. ഞാനവര്‍ക്കു നിര 
വധി ദര്‍ശനങ്ങള്‍ നല്‍കി. എന്‍െറ പാഠങ്ങള്‍ 
നിങ്ങളെ പഠിപ്പിക്കാന്‍ പ്രവാചകന്മാര്‍ക്കു 
ഞാന്‍ പല മാര്‍ഗ്ഗങ്ങളും നല്‍കി. 1പക്ഷേ 
ഗിലെയാദുകാര്‍ പാപം ചെയ്തിരിക്കുന്നു. 
അവിടെ നിരവധി ഭീകരവിഗ്രഹങ്ങളുണ്ട്‌. 
ഗില്‍ഗാലില്‍ ജനം കാളകള്‍ക്കു ബലിയര്‍പ്പി 
ക്കുന്നു. അവര്‍ക്ക്‌ നിരവധി യാഗപീഠങ്ങളുണ്ട്‌. 
ഉഴുതഭൂമിയിലെ കല്‍ക്കൂനകളുടെ നിരപോലെ 
യാഗപീഠങ്ങളുടെ നിരകള്‍ തന്നെയുണ്ടവിടെ. 

“യാക്കോബ്‌ അരാംദേശത്തേക്ക്‌ ഓടി 
പ്പോയി. അവിടെ യിസ്രായേല്‍ ഒരു ഭാര്യയ്ക്കു 
വേണ്ടി ജോലിചെയ്തു. മറ്റൊരു ഭര്യയെ കി 
ട്ടാന്‍ ആടുകളെ വളര്‍ത്തി. 3പക്ഷേ യഹോവ 
ഒരു പ്രവാചകനെ അയച്ച്‌ യിസ്രായേലിനെ 
ഈജിപ്തില്‍നിന്നും നയിച്ചു. യഹോവ പ്രവാ 
ചകനെ ഉപയോഗിച്ച്‌ യിസ്രായേലിനെ സംര 
ക്ഷിച്ചു. പക്ഷേ എഫ്രയീം യഹോവയെ 
വളരെ കുപിതനാക്കി. എഫ്രയീം നിരവധി 
പേരെ വധിച്ചു. അതിനാലവ൯ അവന്‍െറ 
അപരാധങ്ങള്‍ക്കു ശിക്ഷിക്കപ്പെടും. അവന്‍െറ 
യജമാനനായ യഹോവ അയാളെ തന്‍െറ 
നാണക്കേടു വഹിപ്പിക്കും.” 





























യിസ്രായേല്‍ സ്വയം നശിപ്പിച്ചു 
13 “എഫ്രയീം യിസ്രായേലില്‍ സ്വയം പ്രമാ 
ണിയായി. എഫ്രയീം സംസാരിക്കുകയും 
ജനങ്ങള്‍ ഭയന്നുവിറയ്ക്കുകയും ചെയ്തു. 
പക്ഷേ എഫ്രയീം പാപം ചെയ്തു-അവന്‍ 
ബാലിനെ ആരാധിക്കാന്‍ തുടങ്ങി. 2ഇപ്പോള്‍ 











സൈന്യങ്ങളുടെ ദൈവം ഇത്‌ ദൈവത്തിനുള്ള 
പേരുകളില്‍ ഒന്നാണ്‌. മിക്കപ്പോഴും “സര്‍വ്വശക്ത 
നായ യഹോവ” എന്ന്‌ തര്‍ജ്ജമ ചെയ്യപ്പെട്ടിരി 
ക്കുന്നു. 








പണിക്കാര്‍ വെള്ളികൊണ്ട്‌ വിഗ്രഹങ്ങളുണ്ടാ 
ക്കുന്നു. പിന്നെ അവര്‍ തങ്ങളുടെ പ്രതിമക 
ളോടു സംസാരിക്കുകയും ചെയുന്നു! ആ പ്രതി 
മകള്‍ക്ക്‌ അവര്‍ ബലികളര്‍പ്പിക്കുന്നു. ആ സ്വര്‍ 
ണ്ണപ്പശുക്കൂട്ടികളെ അവര്‍ ചുംബിക്കുന്നു. 3അതി 
നാലാണ്‌ അവര്‍ ഉടനെ അപ്രത്യക്ഷരാകുന്നത്‌. 
അതിരാവിലെ പ്രതൃക്ഷപ്പെടുന്ന മൂടല്‍മഞ്ഞു 
പോലെയായിരിക്കും അവര്‍-മൂടല്‍മഞ്ഞു വരു 
ന്നു, ഉടനെ അപ്രതൃക്ഷമാകുന്നു. മെതിക്കളത്തി 
ല്‍നിന്നും പറന്നുവരുന്ന പതിരുപോലെയായി 
രിക്കും യിസ്രായേല്‍. പുകക്കുഴലിലൂടെ ഉയ 
ര്‍ന്ന്‌ അപ്രത്ൃക്ഷമാകുന്ന പുക പോലെയായി 
രിക്കും യിസ്രായേല്‍. 

“നിങ്ങള്‍ ഈജിപ്തിലായിരുന്ന കാലം മുത 
ല്‍ക്കേ ഞാന്‍ നിങ്ങളുടെ ദൈവമാകുന്ന യഹോ 
വയായിരുന്നു. എന്നെയല്ലാതെ മറ്റൊരു ദൈവ 
ത്തെ നിങ്ങള്‍ അറിയുന്നില്ല. നിങ്ങളെ രക്ഷിച്ച 
വന്‍ ഞാനാകുന്നു. എന്നെക്കൂടാതെ മറ്റൊരു 
രക്ഷകനില്ല. നിങ്ങളെ ഞാന്‍ മരുഭൂമിയില്‍വച്ച്‌ 
അറിഞ്ഞു-ആ വരണ്ട മരുഭൂമിയില്‍വച്ച്‌ നിങ്ങ 
ളെ ഞാന്‍ അറിഞ്ഞു. യോിസ്രായേലുകാര്‍ക്ക്‌ 
ഞാന്‍ ഭക്ഷണം നല്‍കി. അവര്‍ ആ ഭക്ഷണം 
കഴിച്ചു. അവര്‍ സംതൂപ്തരായി. അവര്‍ അഹ 
ങ്കാരികളായി. അവരെന്നെ മറക്കുകയും 
ചെയ്തു! 

“അതിനാലാണ്‌ ഞാനവര്‍ക്കൊരു സിംഹ 
ത്തെപ്പോലെയാകുന്നത്‌. പാതയോരത്തു 
കാത്തുനില്‍ക്കുന്ന പുള്ളിപ്പുലിയെപ്പോലെയാ 
യിരിക്കും ഞാന്‍. കുഞ്ഞുങ്ങള്‍ മോഷ്ടിക്കപ്പെട്ട 
തള്ളക്കരടിയെപ്പോലെ ഞാന്‍ അവരെ ആക്ര 
മിക്കും. അവരുടെ മാറിടങ്ങള്‍ ഞാന്‍ കീറിപ്പൊ 
ളിക്കും. ഇരയെ കീറിമുറിക്കുന്ന സിംഹത്തെ 
യോ കാട്ടുമഗങ്ങളെയോപോലെയായിരിക്കും 
ഞാന്‍.” 











ദൈവകോപത്തില്‍നിന്നും യിസ്രായേലിനെ 
രക്ഷിക്കാന്‍ ആര്‍ക്കുമാവില്ല 
“യിസ്രായേലേ, നിന്നെ ഞാന്‍ സഹായിച്ചു. 
പക്ഷേ നീ എനിക്കെതിരായി. അതിനാല്‍ 
ഞാനിപ്പോള്‍ നിന്നെ നശിപ്പിക്കും! 10നിന്‍െറ 
രാജാവ്‌ എവിടെ? നിന്‍െറ നഗരങ്ങളിലെല്ലാം 
അവന്‍ നിന്നെ രക്ഷിക്കാനാവില്ല. നിന്‍െറ ന്യാ 
യാധിപന്മാരെവിടെ? ഇവര്‍ക്കായി നീ “എനി 
ക്കു രാജാവിനെയും നേതാക്കളെയും തന്നാലും” 
എന്നാവശ്യപ്പെട്ുതാണല്ലോ. വ്ഞാന്‍ കോപി 
ച്ചിരുന്നു. നിനക്കു ഞാനൊരു രാജാവിനെ നല്‍ 
കുകയും ചെയ്തു. ഞാന്‍ വളരെ കുപിതനായ 
പ്പോള്‍ അവനെ നീക്കുകയും ചെയ്തു. 
12“എഫ്രയീം തന്‍റെ അപരാധം മറച്ചുവ 
യ്ക്കാ൯ ശ്രമിച്ചു. തന്‍െറ പാപങ്ങള്‍ രഹസ്യമെ 
ന്ന്‌ അവന്‍ കരുതി പക്ഷേ അവന്‍ ശിക്ഷിക്ക 
പ്പെടും. 
13ഈറ്റുനോവുപോലുള്ള വേദനയായിരിക്കും 
അവന്‍െറ ശിക്ഷ. അവന്‍ വിവേകശാലിയായ 
പുത്രനായിരിക്കയില്ല. അവന്‍െറ പിറവിക്കുളള 
സമയമടുക്കും. അവന്‍ ജീവിക്കുകയുമില്ല. 
14അവരെ ഞാന്‍ ശവക്കുഴിയില്‍നിന്നും രക്ഷി 
ക്കും! അവരെ ഞാന്‍ മരണത്തില്‍നിന്നും രക്ഷി 
ക്കും! മരണമേ, നിന്‍െറ രോഗങ്ങളെവിടെ? ശവ 
ക്കുഴിയേ, നിന്‍റെ ശക്തിയെവിടെ? ഞാന്‍ 
പ്രതികാരത്തിനു ശ്രമിക്കുകയല്ല! 








ഹോശേയ 13:15-14:9 
യിസ്രായേല്‍ അവന്‍െറ സഹോദരന്മാര്‍ക്കി 
ടയില്‍ വളരുന്നു. പക്ഷേ ഒരു കിഴക്കന്‍കാറ്റു 
വരും-യഹോവയുടെ കൊടുങ്കാറ്റ്‌ മരുഭൂമിയില്‍ 
നിന്നും ആഞ്ഞടിക്കും. അപ്പോള്‍ യിസ്രായേലി 
നെറ കിണറ്‌ വറ്റിപ്പോകും. അവന്‍െറ ജലസ്രോ 
തസ്‌ വറ്റും. യിസ്രായേലിന്‍റെ കലവറയിലെ 
സകലനിധിയും കാറ്റുകൊണ്ടുപോകും. 

1 ശമര്യാ ശിക്ഷിക്കപ്പെടണം. എന്തുകൊണ്ടെ 
ന്നാല്‍ അവള്‍ തന്‍െറ ദൈവത്തിനെതിരായി. 
യിസ്രായേലുകാര്‍ വാളുകൊണ്ട്‌ വധിക്കപ്പെ 
ടും. അവരുടെ കുട്ടികള്‍ കഷണങ്ങളാക്കപ്പെടും. 
അവരുടെ ഗര്‍ഭിണികള്‍ കുത്തി പിളര്‍ക്ക 


പ്പെടും.” 


യഹോവയിലേക്കു മടങ്ങുക 

യിസ്രായേലേ, നീ വീഴുകയും ദൈവ 
] ത്തിനെതിരെ പാപം ചെയ്യുകയും 
ചെയ്തു. അതിനാല്‍ നിന്‍െറ ദൈവമാകുന്ന 
യഹോവയിലേക്കു മടങ്ങുക. 2നീ പറയുന്ന 
കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുക. പിന്നെ, യഹോ 
വയിലേക്കു മടങ്ങിവരിക. അവനോടിങ്ങനെ 
പറയുക, “ഞങ്ങളുടെ പാപം നീക്കിയാലും. 
ഞങ്ങളുടെ നല്ല വാക്കുകള്‍ സ്വീകരിച്ചാലും. 
ഞങ്ങള്‍ ഞങ്ങളുടെ ചുണ്ടുകളില്‍നിന്ന്‌ നിന 
ക്കു സ്തുതിയര്‍പ്പിക്കുന്നു. 

“അശ്ശൂർ ഞങ്ങളെ രക്ഷിക്കില്ല. ഞങ്ങള്‍ 
പടക്കുതിരയുടെ പുറത്തുപോകില്ല. ഞങ്ങളൊ 
രിക്കലും സ്വയം നിര്‍മ്മിച്ച വസ്തുക്കളോട്‌ 
“ഞങ്ങളുടെ ദൈവമേ” എന്നു പറയില്ല. എന്തു 
കൊണ്ടെന്നാല്‍, അനാഥരോടു കരുണ കാട്ടുന്ന 
വന്‍ നീയാകുന്നു.” 





യിസ്രായേലിനോട്‌ യഹോവ പൊറുക്കും 
യഹോവ പറയുന്നു, “എന്നെ വിട്ടു പോകു 


870 


ന്നതിന്‌ ഞാനവരോടു ക്ഷമിക്കും. കോപം അവ 
സാനിപ്പിച്ചതിനാല്‍ ഞാനവരെ സ്വതന്ത്ര 
മായി സ്നേഹിക്കും. 

യിസ്രായേലിന്‌ ഞാനൊരു മഞ്ഞുകണമാ 
യിരിക്കും. ലില്ലിപോലെ യിസ്രായേല്‍ പുഷ്പി 
ക്കും. ലെബാനോനിലെ ദേവദാരുപോലെ 
അവന്‍ വളരും. 

അവന്‍റെ ശാഖകള്‍ വളരുകയും അവന്‍ 
മനോഹരമായ ഒലിവുമരം പോലെയാവുകയും 
ചെയ്യും. ലൈബാനോനിലെ ദേവദാരുവിന്‍െറ 
സുഗന്ധം പോലെയായിരിക്കും അവന്‍. 

യിസ്രായേലുകാര്‍ വീണ്ടും എന്‍െറ സംരക്ഷ 
ണത്തിലാകും. അവര്‍ ധാന്യംപോലെ വളരും. 
ഒരു മുന്തിരിവള്ളിപോലെ അവര്‍പുക്കും. 
ലെബാനോനിലെ മുന്തിരിവള്ളിപോലെയാ 
യിരിക്കും അവര്‍.” 











യഹോവ യിസ്രായേലിന്‌ 
വിഗ്രഹങ്ങ ളെപ്പറ്റിയുളള 
താക്കീതു നല്‍കുന്നു 
“എഫ്രയീമേ, എനിക്കു വിഗ്രഹങ്ങളുമായി 
ഒരു കാര്യവുമില്ല. നിന്‍െറ പ്രാര്‍ത്ഥനയ്ക്കു 
മറുപടി നല്‍കുന്നവനാണ്‌ ഞാന്‍. നിനെറെമേല്‍ 
നിരീക്ഷണം നടത്തുന്നവനാണു ഞാന്‍. നിത്യ 
ഹരിതമായ സരളമരം പോലെയാണ്‌ ഞാന്‍. 
നിന്‍െറ പഴം എന്നില്‍നിന്നും വരുന്നു.” 


അവസാനത്തെ ഉപദേശം 
ജ്ഞാനി ഇക്കാര്യങ്ങള്‍ മനസ്സിലാക്കുന്നു. 
സമര്‍ത്ഥന്‍ ഇക്കാര്യങ്ങള്‍ പഠിക്കണം. യഹോവ 
യുടെ വഴികള്‍ ശരിയായത്‌. നീതിമാന്മാര്‍ 
അതിലൂടെ ജീവിക്കും. പാപികള്‍ അതില്‍ നശി 
ക്കും. * 





നീതിമാന്മാര്‍ ... നശിക്കും നല്ല ജനങ്ങള്‍ അവയില്‍ 
നടക്കും. പാപികള്‍ അവയില്‍ ഇടറിവീഴും എന്നാണ്‌ 
ഇതിന്‍െറ വാച്യാര്‍ത്ഥം. 


൭71 


യോവേല്‍ 


വെട്ടുക്കിളികള്‍ വിളവു നശിപ്പിക്കും 

പെഥൂവേലിന്‍െറ മകനായ യോവേലിനു 

കിട്ടിയ യഹോവയുടെ വാക്ക്‌ ഇതാകുന്നു: 

മതൂപ്പന്മാരേ, ഇതു കേള്‍ക്കുക! ദേശവാസികള്‍ 
സകലരും ചെവികൊടുക്കുക! നിങ്ങളുടെ 
ആയുഷ്കാലത്തോ അല്ലെങ്കില്‍ നിങ്ങളുടെ 
പൂര്‍വ്വി കരുടെ ആയുഷ്കാലങ്ങളിലോ എപ്പോ 
ഴെങ്കിലും ഇതു സംഭവിച്ചിട്ടുണ്ടോ? 

നിങ്ങളുടെ മക്കളോടു, ഇതേപ്പറ്റി പറയുക, 
നിങ്ങളുടെ മക്കള്‍ അവരുടെ മക്കളോടും അവ 
രുടെ മക്കള്‍ വരുംതലമുറകളോടും ഇതേപ്പറ്റി 
പറയട്ടെ. 

നുറുക്കുന്ന വെട്ടുക്കിളി എന്തു ബാക്കിയാക്കി 
യോ അതു കൂട്ടത്തോടെ വരുന്ന വെട്ടുക്കിളി 
തിന്നിരിക്കുന്നു; കൂട്ടത്തോടെ വരുന്ന വെട്ടുക്കി 
ളി എന്തു ബാക്കിയാക്കിയോ അതു ചാടുന്ന 
വെട്ടുക്കിളി തിന്നിരിക്കുന്നു; ചാടുന്നവെട്ടു 
ക്കിളി എന്തു ബാക്കിയാക്കിയോ അതു നശി 
പ്പിക്കുന്ന വെട്ടുക്കിളിയും തിന്നിരിക്കുന്നു. 











വെട്ടുക്കിളികള്‍ വന്നെത്തുന്നു 

തദ്യപന്മാരേ, ഉണര്‍ന്നു കരയുക, നിങ്ങളുടെ 
വായില്‍നിന്നു തട്ടിപ്പറിച്ച മധുരമുള്ള വീഞ്ഞി 
നെച്ചൊല്ലി, വീഞ്ഞുകുടിയന്മാരായ നിങ്ങള്‍ 
സകലരും കരയുക. 

കോരണം, കരുത്തേറിയതും എണ്ണമറ്റതുമായ 
ഒരു രാഷ്ട്രം എന്‍െറ ദേശത്തിനെതിരെ യുദ്ധ 
ത്തിനെത്തിയിരിക്കുന്നു. അതിന്‍െറ ആയുധ 
ങ്ങള്‍ സിംഹത്തിന്‍െറ പല്ലുകള്‍പോലെ മൂര്‍ച്ച 
യുള്ളതും അതിന്‍റെ താടിയെല്ലുകള്‍ സിംഹ 
ത്തിന്‍്റതുപോലെ ബലമുള്ളതുമാണ്‌. 

എന്‍െറ മുന്തിരിവള്ളിയെ അവര്‍ നശിപ്പി 
ച്ചു. നല്ല മുന്തിരിവള്ളികള്‍ വാടിക്കരിഞ്ഞു. 
എന്‍െറ അത്തിമരത്തെ അതിന്‍െറ തൊലി മുഴു 
വന്‍ ഉരിഞ്ഞെറിഞ്ഞ്‌ ഒരു കുറ്റി ആക്കിയിരി 
ക്കുന്നു. 








ജനം കരയുന്നു 

തേന്‍െറ ചെറുപ്പക്കാരനായ വരന്‍ മരിച്ചതു 
കാരണം ചാക്കുടുത്തിരിക്കുന്ന കന്യകയെപ്പോ 
ലെ നിലവിളിക്കുക. 

ധാന്യബലിയും പാനീയയാഗവും യഹോവ 
യുടെ ആലയത്തില്‍നിന്നു അപ്രത്ൃക്ഷമായിരി 
ക്കുന്നു. യഹോവയുടെ ദാസന്മാരായ പുരോ 
ഹിതര്‍ വിലപിക്കുന്നു. 

10വയല്‍ ശുന്യമാക്കപ്പെട്ടു. നിലംപോലും 
വിലപിക്കുന്നു. സത്യമായും ധാന്യം നശിച്ചിരി 
ക്കുന്നു, പുതുവീഞ്ഞ്‌ വറ്റിയിരിക്കുന്നു, പുതിയ 
ഒലിവെണ്ണ തീര്‍ന്നിരിക്കുന്നു. 

1കര്‍ഷകരേ, വ്യസനിക്കുക, മുന്തിരിത്തോട്ടം 
സൂക്ഷിപ്പുകാരേ ഗോതമ്പിനെയും ബാര്‍ലിയെ 
യും ചൊല്ലി വിലപിക്കുക, കാരണം വയലിലെ 
വിളവ്‌ നശിച്ചിരിക്കയാണ്‌. 

മതുന്തിരിവള്ളി വാടിയിരിക്കുന്നു, അത്തിമരം 
ഉണങ്ങിയിരിക്കുന്നു. പറമ്പിലെ സകലമരങ്ങ 











ളും മാതളവും എന്തിന്‌, ഈന്തപ്പനയും ആപ്പി 
ളുംപോലും വാടിയിരിക്കുന്നു. സത്യമായും 
മനുഷ്യരിലെ സന്തോഷം വറ്റിയിരിക്കയാണ്‌. 

പുരോഹിതര്‍ ചാക്കുടുക്കുകയും നിലവിളി 
ക്കുകയും ചെയ്യുന്നു, യാഗപീഠം ഒരുക്കുന്ന 
നിങ്ങളും ആര്‍ത്തലയ്ക്കുന്നു. എന്‍െറ ദൈവ 
ത്തിന്റെ ദാസന്മാരേ, വരിക, ചാക്കുടുത്ത്‌ 
രാത്രി കഴിച്ചുകൂട്ടുക, കാരണം, നിങ്ങളുടെ 
ദൈവത്തിന്‍െറ ആലയത്തില്‍നിന്ന്‌ ധാന്യ 
ബലിയും പാനീയയാഗവും തടഞ്ഞിരിക്കയാ 
ണല്ലൊ. 


വെട്ടുക്കിളികള്‍ വരുത്തിയ ഭയങ്കരനാശം 

14ഒരു ഉപവാസം നടത്തുക, ഒരു സഭായോഗം 
വിളിക്കുക, മൂപ്പന്മാരെയും സകലദേശവാസിക 
ളെയും നിങ്ങളുടെ ദൈവമായ യഹോവയുടെ 
ആലയത്തില്‍ ഒത്തുകൂട്ടുക. അവര്‍ യഹോവ 
യോടു വിളിച്ചു കരയട്ടെ. 

അതൊരു ചീത്ത ദിവസമായിരിക്കും, കാര 
ണം, യഹോവയുടെ പ്രത്യേകദിവസം അടുത്തു 
പോയി. സര്‍വ്വശക്തനായ ദൈവത്തില്‍നിന്നു 
അപ്രതീക്ഷിതമായ ആക്രമണംപോലെ അത്‌ 
വരികയും ചെയ്യും. ഇതു കണ്ടുകൂടെ? ആഹാര 
മില്ല; നമ്മുടെ ദൈവത്തിന്‍റെ ആലയത്തില്‍ 
നിന്നു ഉത്സവവും സന്തോഷവും പോയിരിക്കു 
ന്നു. 17ഇളംപഴങ്ങള്‍ അവയുടെ ഇതളുകള്‍ക്കി 
ടയില്‍ ഉണങ്ങിപ്പോയി; ധാന്യം ഉണങ്ങിപ്പോയ 
തുകൊണ്ട്‌, ധാന്യപ്പുരകള്‍ നശിച്ചിരിക്കുന്നു; 
കളപ്പുരകള്‍ പൊളിച്ചിരിക്കുന്നു. 

18വളര്‍ത്തുമ്ൃഗങ്ങള്‍ എങ്ങനെ മോങ്ങുന്നു! 
കന്നുകാലിക്കൂട്ടങ്ങള്‍ എങ്ങനെ ചുറ്റിയലയുന്നു! 
മേച്ചില്‍ സ്ഥലമില്ലാത്തതു കാരണം ആട്ടിന്‍ 
പറ്റങ്ങള്‍ പോലും മെലിഞ്ഞു പോകുന്നു. 1യ 
ഹോവേ, ഞാന്‍ നിന്നോടു സഹായം ചോദിക്കു 
കയാണ്‌. കാരണം, മരുഭൂമിയിലെ പുല്‍മേടുക 
ളെ തീ എരിച്ചുകളഞ്ഞു. വെളിമ്പറമ്പിലെ മുഴു 
വന്‍ മരങ്ങള്‍ക്കും തീ കൊളുത്തുകയും ചെയ്തു. 
2വെളിമ്പറമ്പിലെ വന്വയമൃഗങ്ങള്‍പോലും 
നിന്നോടു കേഴുകയാണ്‌. കാരണം, അരുവികള്‍ 
വറ്റിയിരിക്കുന്നു, മരുഭൂമിയിലെ പുല്‍മേടുകളെ 
തീ എരിച്ചും കളഞ്ഞു. 








വന്നെത്തുന്ന യഹോവയുടെ ദിവസം 
സീയോനില്‍ കാഹളമൂതുക! എന്‍െറ 
വിശുദ്ധപര്‍വൃതത്തില്‍നിന്നു അലറിവിളി 
ക്കുക!” ദേശവാസികള്‍ മുഴുവന്‍ നടുങ്ങട്ടെ. 
കാരണം, യഹോവയുടെ പ്രതേകദിവസം വരി 
കയാണ്‌, യഹോവയുടെ പ്രത്യേകദിവസം 
അടുത്തിരിക്കയാണ്‌. 
2അതൊരു ഇരുട്ടും മൂടലുമുള്ള ദിവസമാണ്‌. 
ഇരുണ്ടുകറുത്ത മേഘങ്ങളുടെ ഒരു ദിവസം. 
പര്‍വ്വതങ്ങളെ പുതച്ചുമൂടുന്ന ഇരുട്ടുപോലെ 
യാകുന്നു, സൂര്യോദയത്തില്‍ പര്‍വ്വതങ്ങള്‍ക്കു 
മീതെ വിശാലവും കരുത്തുള്ളതുമായ ആ സൈ 
നയത്തെ നീ കാണും. അതുപോലെയൊന്ന്‌ 














യോവേല്‍ 2:3-25 


ഇതിനുമുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ല. അതു 
പോലെയൊന്ന്‌ ഇനിയൊരിക്കലും ഉണ്ടാവുക 
യുമില്ല. 

അതിന്‍െറ മുമ്പില്‍ ഒരു തീ ആളിക്കൊണ്ടിരി 
ക്ടൂന്നു,. അതിന്‍െറ പിന്നിലും ഒരു തീ ആളി 
ക്കൊണ്ടിരിക്കുന്നു. അതിന്‍െറ മുമ്പിലുള്ള 
പ്രദേശം ഏദെന്‍തോട്ടം പോലെയാണ്‌. പക്ഷെ 
പിന്നിലുള്ളത്‌ തരിശാക്കിയ ഒരു പാഴ്നില 
മാണ്‌. 

അവര്‍ കാഴ്ചയില്‍ കുതിരകളെപ്പോലെയു 
ണ്ട്‌. ആക്രമിക്കുന്നത്‌ കുതിരചപ്പടയെപ്പോലെയും. 

ടഅവയെ ശ്രദ്ധിക്കുക. പര്‍വ്വതശിഖരങ്ങളില്‍ 
രഥങ്ങള്‍ ഉണ്ടാക്കുന്നതു പോലെയൊരു ശബ്ദമു 
ണ്ടാക്കിക്കൊണ്ട്‌ അവര്‍ ഉന്തുകയും തള്ളുകയും 
ചെയ്യുന്നു. ആ ശബ്ദം ഉണങ്ങിയ കച്ചി കത്തു 
മ്പോഴും ഒരു ശക്തമായസൈന്യം അണിനിര 
ന്നാലും ഉണ്ടാവുന്ന ശബ്ദംപോലെയുണ്ട്‌. 

രാഷ്ട്രങ്ങള്‍ അവരുടെ മുന്നില്‍ ഭയം കൊണ്ടു 
കിടുകിടുക്കുന്നു. സകലമുഖങ്ങളും ഭീതികൊ 
ണ്ട്‌ കരുവാളിക്കുന്നു. 

അവര്‍ വീരന്മാരെപ്പോലെ യുദ്ധത്തിലേക്കു 
കുതിക്കുന്നു; പോരാളികളെപ്പോലെ മതിലുകള്‍ 
കയറി മറിയുന്നു. അവരെല്ലാവരും നേരെ 
മുന്നോട്ടു അണിനീങ്ങുന്നു. തങ്ങളുടെ പാതക 
ളില്‍നിന്നു അവര്‍ തെന്നുന്നുമില്ല. 

ടവാര്‍ശ്വത്തിലുള്ളവനന്‍െറ ഇടത്തിലേക്കു ഒരു 
വനും അതിക്രമിക്കുന്നില്ല. ഓരോരുത്തനും അവ 
നവനന്‍െറെ പാതയില്‍ നടക്കുന്നു. ഒരുവന്‍ മുറി 
വേറ്റു വീണാലും ബാക്കിയുള്ളവര്‍ മുന്നേറി 
ക്കൊണ്ടേയിരിക്കും. 

അവര്‍ നഗരത്തിനെതിരെ പാഞ്ഞു ചെല്ലു 
ന്നു, മതിലുകളില്‍ പാഞ്ഞു കയറുന്നു. കള്ളന്മാ 

















872 


മനസ്സുമാറ്റുകയും ചെയ്തേക്കാം. ഒരനുഗ്രഹം 
അവന്‍ ബാക്കിവെച്ചേക്കാം. അപ്പോള്‍ നിങ്ങള്‍ 
ക്ക്‌ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്കു 
ധാന്ൃയബലിയും പാനീയയാഗവും കൊടുക്കാം. 





യഹോവയോടു പ്രാര്‍ത്ഥിക്കുക 

15സീയോനില്‍ കാഹളം ഈതുക! ഒരു ഉപവാ 
സം നടത്തുക! ഒരു സഭായോഗം വിളിക്കുക! 

1ജനത്തെ വിളിച്ചുകൂട്ടുക! ഒരു വിശിഷ്ട 
യോഗം നടത്തുക! മൂപ്പന്മാരെ ഒരുമിച്ചുകൂട്ടുക 
യും കുട്ടികളെയും പിഞ്ചുപൈതങ്ങളെയും 
ശേഖരിക്കുകയും ചെയ്യുക! മണവാളന്‍ അവ 
ന്‍െറ സ്വകാര്യമുറിയില്‍നിന്നും മണവാട്ടി 
അവളുടെ മണിയറയില്‍നിന്നും പുറത്തു വര 
ട്ടെ. 

17യഹോവയുടെ ദാസന്മാരായ പുരോഹിതര്‍ 
പൂമുഖത്തിനും യാഗപീഠത്തിനും മദ്ധ്യേ കര 
ഞ്ഞു കൊണ്ടിരിക്കട്ടെ. എന്നിട്ട അവര്‍ പറയട്ടെ, 
“യഹോവേ, നിന്‍െറ ജനത്തിനുമേല്‍ കരുണയു 
ണ്ടാകണമേ. നിന്‍െറ സ്വന്തം സ്വത്തിനെ 
പുച്ഛിക്കാനും പരിഹസിക്കാനും രാഷ്ട്രങ്ങ 
ള്‍ക്കിടയില്‍ ഇട്ടുകൊടുക്കരുതേ. “അവരുടെ 
ദൈവം എവിടെ? എന്നു രാഷ്ട്രങ്ങളുടെ ഇട 
യില്‍ ജനങ്ങള്‍ പറയാതിരിക്കട്ടെ!” 


യഹോവ ദേശം പുന:സ്ഥാപിക്കും 
18അപ്പോള്‍ യഹോവ തന്‍െറ ദേശത്തിനുവേ 
ണ്ടി തീവ്രമായ താല്ലര്യമുള്ളവനായി. അവന്‍ 

തന്‍െറ ജനത്തോടു കനിവുണ്ടായിരുന്നു. 
19പിന്നെ യഹോവ തന്‍റെ ജനത്തോടു ഇങ്ങ 
നെ പറഞ്ഞു, “ഞാന്‍ നിങ്ങള്‍ക്കായി ധാന്യ 
വും പുതുവീഞ്ഞും ഒലിവെണ്ണയും കൊടുത്തയ 








രെപ്പോലെ ജനാലകളിലൂടെ അവര്‍ വീടുക 
ളില്‍ കയറി ചെല്ലുന്നു. 

10അവരുടെ മുമ്പില്‍ ഭൂമി കുലുങ്ങുന്നു, 
ആകാശം വിറയ്ക്കുന്നു, സൂര്യനും ചന്ദ്രനും ഇരു 
ളുന്നു, നക്ഷത്രങ്ങള്‍ തിളക്കമവസാനിപ്പിക്കുന്നു. 

11യഹോവ തന്‍െറ സൈനയത്തിന്റെ തല 
ത്തുനിന്നുകൊണ്ട്‌ കല്പനകള്‍ ഗര്‍ജ്ജിക്കുന്നു. 
സത്യമായും ആ സൈന്യം ഗംഭീരമാകുന്നു. 
സത്യമായും അവന്‍െറ കല്പന നടത്തുന്ന 
സൈന്യം അതിഭീമമാകുന്നു. സത്യമായും 
യഹോവയുടെ ദിവസം ഭയങ്കരമാണ്‌. അതിനെ 
സഹിക്കാന്‍ ആര്‍ക്കു കഴിയും? 








മാറണമെന്നു യഹോവ ജന 
ങ്ങളോടു കല്പിക്കുന്നു 

“ഇപ്പോഴെങ്കിലും പൂര്‍ണ്ണഹൃദയത്തോടു 
കൂടെയും ഉപവാസത്തോടും കരച്ചിലോടും 
വിലാപത്തോടുകൂടെയും എന്നിലേക്കു മടങ്ങി 
വരിക” എന്നു യഹോവ പറയുന്നു. 

13നിങ്ങള്‍ നിങ്ങളുടെ സ്വന്തം ഹൃദയമാണു 
പിളര്‍ക്കേണ്ടത്‌, ഉടുപ്പല്ല.”* എന്തായാലും 
നിങ്ങളുടെ ദൈവമായ യഹോവയിങ്കലേക്കു 
മടങ്ങുക, കാരണം, അവന്‍ കരുണയും ദയയുമു 
ള്ളവനും ക്ഷമാശീലനും സ്നേഹത്തില്‍ ഉന്നതനും 
ശിക്ഷയുടെ കാര്യത്തില്‍ മനസ്സു മാറ്റാന്‍ തയ്യാ 
റുള്ളവനുമാണ്‌. 

14ആര്‍ക്കറിയാം? കരുതിവെച്ച ശിക്ഷയില്‍ 
നിന്നു യഹോവ ഒരുപക്ഷെ പിന്‍തിരിയുകയും 








“നിങ്ങള്‍ ... ഉടുപ്പല്ല” ജനങ്ങള്‍ തങ്ങളുടെ വ്യസനം 
കാണിക്കാന്‍ വസ്ത്രം വലിച്ചു കീറിയിരുന്നു. ഇവി 
ടെ, അവര്‍ ചെയ്ത തിന്മകളെ ചൊല്ലി സത്യമായും 
വ്യസനിക്കാനാണ്‌ ദൈവം പറഞ്ഞത്‌. 


യ്ക്കുന്നു. അതു കൊണ്ട്‌ നിങ്ങള്‍ക്കു നിറയും. 
രാഷ്ട്രങ്ങള്‍ക്കിടയില്‍ നിങ്ങളെ നിന്ദിക്കാന്‍ 
ഇനി ഒരിക്കലും ഞാന്‍ ഇടവരുത്തുകയുമില്ല. 
20വടക്കുനിന്നുള്ളവരെ നിങ്ങളില്‍നിന്നു വള 
രെ അകലത്തേക്കു ഞാന്‍ അയയ്ക്കും. വരണ്ട്‌ 
വിജനമായ ഒരിടത്തേക്കു ഞാന്‍ അവരെ ആട്ടി 
ക്കളയും. അവരില്‍ ചിലര്‍ കിഴക്കന്‍കടലിലും 
ചിലര്‍ പടിഞ്ഞാറന്‍കടലിലും പോകും. അവര്‍ 
അത്രമാത്രം ഭീകരക്ടൃത്യങ്ങള്‍ ചെയ്തു. എന്നാല 
വര്‍ ചത്തഴുകിയ വസ്തുപോലെയാകും. ഭയങ്ക 
രമായ നാറ്റം അവിടെയുണ്ടാവുകയും ചെയ്യും. 











ദേശം വീണ്ടും പുതുക്കപ്പെടും 

മിദേശമേ, ഭയപ്പെടാതെ. യഹോവ വന്‍കാര്യ 
ങ്ങള്‍ ചെയ്തിട്ടുള്ളതു കാരണം ആഹ്ളാദിക്കുക 
യും ആഘോഷിക്കുകയും ചെയ്യുക. 

മാവന്യമൃഗങ്ങളെ, ഭയപ്പെടാതെ. കാരണം, മരു 
ഭൂമിയിലെ ക്യ പ പച്ചവെക്കും. മരം 
കായണിയും. അത്തിമരവും മൂന്തിരിവള്ളിയും 
ഏറ്റവുംനല്ല വിളവുതരും. 

2സ്റീയോന്‍മക്കളേ, നിങ്ങളുടെ ദൈവമായ 
യഹോവയില്‍ ആഹ്ളാദിക്കുകയും ആനന്ദിക്കു 
കയും ചെയ്യുക. കാരണം, തന്‍െറ വിശ്വസ്തത 
യ്ക്കുള്ള അടയാളമായി അവന്‍ നിങ്ങള്‍ക്ക്‌ മുന്‍ 
മഴയും പി൯മഴയും പെയ്യിച്ചുതരും. 

24നിങ്ങളുടെ മെതിക്കളങ്ങള്‍ ധാന്യം കൊണ്ടു 
നിറയും. വീപ്പുകള്‍ പുതുവീഞ്ഞും ഒലിവെണ്ണ 
യുംകൊണ്ടു കവിയും. 

2ട“ഞാ൯ നിങ്ങള്‍ക്കെതിരെ അയച്ച മഹാ 
സൈന്യമായി കൂട്ടത്തോടെവരുന്ന വെട്ടുക്കിളി 
യും ചാടുന്നവെട്ടുക്കിളിയും നശിപ്പിക്കുന്ന 
വെട്ടുക്കിളിയും നുറുക്കുന്നവെട്ടുക്കിളിയും 





873 


തിന്നു തീര്‍ത്ത വിളവുകളുടെ കൊല്ലങ്ങള്‍ 
നിങ്ങള്‍ക്കു നികത്തിത്തരും. 

26നിങ്ങള്‍ വിണ്ടും വീണ്ടും തിന്നു മതിവരിക 
യും നിങ്ങള്‍ക്കുവേണ്ടി അത്ഭുതങ്ങള്‍ പ്രവര്‍ 
ത്തിച്ച, നിങ്ങളുടെ ദൈവമായ, യഹോവയുടെ 
നാമത്തെ വാഴ്ത്തുകയും ചെയ്യും. യഹോവ 
പറയുന്നു, “എന്‍റെ ജനം ഇനി ഒരിക്കലും 
നിന്ദിക്കപ്പെടുകയില്ല. 

ഞാന്‍ യിസ്രായേലിലാണു പാര്‍ക്കുന്നതെ 
ന്നും ഞാനാണ്‌ നിങ്ങളുടെ ദൈവമായ യഹോ 
വയെന്നും ഞാനല്ലാതെ വേറൊരു ദൈവമില്ലെ 
ന്നും നിങ്ങളറിയും. എന്‍െറ ജനം ഇനി ഒരിക്ക 
ലും നിന്ദിക്കപ്പെടുകയുമില്പ. 











ദൈവം അവന്‍െറ ആത്മാവിനെ എല്ലാ 
ജനങ്ങള്‍ക്കും കൊടുക്കും 

28“അതിനുശേഷം ഞാന്‍ എന്‍െറ ആത്മാ 
വിനെ എല്ലാവരുടെയുംമേല്‍ പകരും. അപ്പോള്‍ 
നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചി 
ക്കും. നിങ്ങളുടെ വൃദ്ധന്മാര്‍ക്ക്‌ സ്വപ്നങ്ങളുണ്ടാ 
കും, നിങ്ങളുടെ യുവാക്കള്‍ക്ക്‌ ദര്‍ശനങ്ങളു 
ണ്ടാകും. 

29നിങ്ങളുടെ ദാസന്മാരുടെയും ദാസികളു 
ടെയും മേല്‍പോലും ഞാ൯ ആ ദിവസങ്ങളില്‍ 
എന്‍െറ ആത്മാവിനെ പകരും. 

3ിഞാ൯ ആകാശത്തും ഭൂമിയിലും അതിശയക 
രമായ അടയാളങ്ങള്‍ കാണിക്കും. ചോരയും 
തീയും പുകത്തുണും ഉണ്ടാവും. 

ഗംഭീരവും ഭയങ്കരവുമായ യഹോവയുടെ 
ആ ദിവസം വരുന്നതിനുമുമ്പുതന്നെ, സൂര്യന്‍ 
ഇരുട്ടായും ചന്ദ്രന്‍ ചോരയായും SN ee 

32എന്നാല്‍ യഹോവയുടെ നാമം വിളിച്ചപേ 
ക്ഷിക്കുന്ന സകലരും രക്ഷിക്കപ്പെടും, കാരണം, 
യഹോവ അരുളിച്ചെയ്തതുപോലെ സീയോന്‍ 
മലയിലും യെരുശലേമിലും ശേഷിച്ചവരുണ്ടാ 
കും. യഹോവ വിളിക്കുന്നവര്‍ തിരികെവരും. 





യെഹൂദയുടെ ശത്രുക്കളെ ശിക്ഷിക്കുമെ 
ന്നു യഹോവ വാക്കു കൊടുക്കുന്നു 

“പ്രവാസത്തിലൂള്ള യെഹൂദയിലെയും 

യെരുശലേമിലെയും ജനങ്ങളെ ഞാൻ മട 
ക്കി ക്കൊണ്ടു വരുന്ന, ആ ദിവസങ്ങളിലും ആ 
സമയത്തും സത്യമായും 

എല്ലാ രാഷ്ട്രങ്ങളെയും ഞാന്‍ ഒത്തുകൂട്ടും. 
അവരെ യഹോശാഫാത്ത്‌ താഴ്വരയിലേക്കു 
ഞാന്‍ വരുത്തും. അവിടെവച്ച്‌ എന്‍െറ ജനത്തി 
നും എന്‍െറ മുതലാവകാശമായ യിസ്ധായേലി 
നും വേണ്ടി, അവരെ അവര്‍ അര്‍ഹിക്കുംവിധം 
ഞാന്‍ ശിക്ഷിക്കും. കാരണം, അവര്‍ എന്‍െറ 
ജനത്തെ രാഷ്ട്രങ്ങള്‍ക്കിടയില്‍ ചിതറിക്കുക 
യും എന്‍െറ ദേശത്തെ തങ്ങള്‍ക്കിടയില്‍ പങ്കു 
വെയ്ക്കുകയും ചെയ്തിരിക്കുന്നു. 3അവര്‍ 
എന്‍െറ ജനത്തിനുവേണ്ടി നറുക്കിട്ടിരിക്കുന്നു. 
അവര്‍ ഒരു വേശ്യയെ വാങ്ങുന്നതിന്‌ ഒരു ആണ്‍ 
കുട്ടിയെ കൊടുക്കുകയും തങ്ങള്‍ കുടിച്ച 
വീഞ്ഞിനുവേണ്ടി ഒരു പെണ്‍കുട്ടിയെ വില്‍ 
ക്കുകയും ചെയ്തിരിക്കുന്നു. 

4്സോരേ, സീദോനേ, ഫെലിസ്ത്ൃദേശ 
ങ്ങളേ, എന്‍െറ നേരെ നിങ്ങളുടെ ഉദ്ദേശങ്ങളെ 
ന്തായിരുന്നു? എന്തിനോവേണ്ടി നിങ്ങളെന്നോ 
ടു പകരംവീട്ടുകയായിരുന്നോ? അതോ എന്നെ 
വ്രണപ്പെടുത്താ൯വേണ്ടി വല്പതും ചെയ്യുകയാ 
യിരുന്നോ? നിങ്ങളുടെ പ്രവൃത്തികള്‍ ക്ഷണം 
കൊണ്ടും അതിവേഗത്തിലും തിരിച്ച്‌ നിങ്ങളു 








യോവേല്‍ 2:26-3:18 


ടെ തലമേല്‍ത്തന്നെ ഞാന്‍ വരുത്തും. എന്‍െറ 
വെള്ളിയും എന്‍െറ സ്വര്‍ണ്ണവും നിങ്ങള്‍ എടു 
ത്തിരിക്കുന്നു, എന്‍െറ ഏറ്റവും ശ്രേഷ്ഠമായ 
സ്വത്തുക്കള്‍ നിങ്ങള്‍ എടുത്ത്‌ നിങ്ങളുടെ ആല 
യങ്ങളില്‍ വച്ചിരിക്കുന്നു. ട്യെഹൂദയിലേയും 
യെരുശലേമിലെയും ജനങ്ങളെ അവരുടെ 
ദേശത്തില്‍നിന്നു ദൂരെ ആക്കേണ്ടതിനായി 
നിങ്ങള്‍ ഗ്രീക്കുകാര്‍ക്കു വിറ്റുകളഞ്ഞിരിക്കുന്നു. 
അവരെ വിറ്റുകളഞ്ഞ സ്ഥലങ്ങളില്‍നിന്നു 
ഞാന്‍ അവരെ ഉണര്‍ത്തുകയാണ്‌. എന്നിട്ട 
നിങ്ങളുടെ പ്രതിക്രിയകള്‍ മടക്കി നിങ്ങളുടെ 
തലമേല്‍ത്തന്നെ ഞാന്‍ വരുത്തും. 8നിങ്ങളുടെ 
പുത്രന്മാരെയും പുത്രിമാരെയും യെഹൂദയിലെ 
ജനങ്ങള്‍ക്ക്‌ ഞാന്‍ വില്‍ക്കും, അവര്‍ അവരെ 
അതിദൂരെയുള്ള ശെബായര്‍ക്കു വില്‍ക്കും.” ഇത്‌ 
സംഭവിക്കും, യഹോവ ഇങ്ങനെയാണു അരുളി 
ചെയ്തത്‌ 

















യുദ്ധത്തിനൊരുങ്ങുക 

രാഷ്ട്രങ്ങളുടെ ഇടയില്‍ ഇതു പ്രഖ്യാപി 
ക്കുക: യുദ്ധത്തിനായി നിങ്ങളെത്തന്നെ ഒരുക്കി 
ക്കൊള്ളുക! ധൈര്യശാലികളായ യോദ്ധാക്കളെ 
ഉണര്‍ത്തുക! സകലപോരാളികളും അടുത്തു 
വരട്ടെ. 

10നിങ്ങളുടെ വം അടിച്ച്‌ വാളുകളാ 
ക്കുക, നിങ്ങളുടെ അരിവാളുകള്‍ അടിച്ച്‌, കുന്ത 
ങ്ങളാക്കുക. “ഞാനൊരു ബലമുള്ള പോരാളി 
യാണ്‌” എന്നു ദുര്‍ബലന്‍ പറയട്ടെ. 

വചുറ്റുമുള്ള സകലരാഷ്ട്രങ്ങളുമേ, വേഗം 
വരികയും അവിടെ കൂട്ടംകൂടുകയും ചെയ്യുക. 
യഹോവേ, നിന്‍െറ യോദ്ധാക്കളെ കൂട്ടിവരു 
ത്തേണമേ! 

രാഷ്ട്രങ്ങള്‍ ജാഗരൂഗരാക്കപ്പെടുകയും 
യഹോശാഫാത്ത്‌ താഴ്വരയിലേക്കു ആക്രമണ 
ത്തിനു മുന്നേറുകയും ചെയ്യട്ടെ. കാരണം ചുറ്റു 
മുള്ള സകലരാഷ്ട്രങ്ങളെയും ന്യായവിചാരണ 
ചെയ്യാന്‍ അവിടെ ഞാന്‍ ഇരിക്കും. 

13അരിവാള്‍ വീശുക കാരണം വിളവു 
കൊയ്ത്തിനു പാകമായിരിക്കുന്നു. വന്നുചവി 
ട്ടുക, കാരണം വീഞ്ഞുചക്ക്‌ നിറഞ്ഞിരിക്കുന്നു. 
തൊട്ടികൾ കവിഞ്ഞൊഴുകുകയാണ്‌, കാരണം 
അവരുടെ ദുഷ്ടത വലുതാണ്‌. 

4വിധിയുടെ താഴ്വരയില്‍ ആള്‍ക്കൂട്ടത്തിനു 
മേല്‍ ആള്‍ക്കൂട്ടമുണ്ട്‌. വിധിയുടെ താഴ്വരയില്‍ 
യഹോവയുടെ പ്രത്യേകദിവസം അടുത്തു 
പോയി. സൂര്യനും ചന്ദ്രനും ഇരുണ്ടുപോകും. 
നക്ഷത്രങ്ങള്‍ പ്രകാശിക്കാതാവും. 

1യഹോവയായ ദൈവം സീയോനില്‍നിന്നു 
ഗര്‍ജ്ജിക്കും, അവന്‍ യെരുശലേമില്‍നിന്നു അല 
റും. ആകാശവും ഭൂമിയും നടുങ്ങും. എന്നാല്‍ 
തന്‍െറ ജനത്തിന്‌ യഹോവയായ ദൈവം ഒരു 
രക്ഷാസ്ഥാനവും യിസ്രായേല്‍മക്കള്‍ക്ക്‌ ഒരു 
കോട്ടയുമായിരിക്കും. 

17“എനന്‍റെറ വിശുദ്ധപര്‍വ്വതമായ സീയോ 
നില്‍പാര്‍ക്കുന്ന നിങ്ങളുടെ ദൈവമായ 
യഹോവ, ഞാനാണെന്നു അപ്പോള്‍ നിങ്ങള്‍ 
അറിയും. യെരൂശലേം വിശുദ്ധമായിത്തീരും 
അന്യജനങ്ങള്‍ ഇനിമേല്‍ ആ പട്ടണത്തിലൂടെ 
കടന്നു പോകുകയുമില്ല. 

















യെഹൂദജനതയ്ക്കു ഒരു പുതുജീവന്‍ 
വാഗ്ദാനം ചെയ്യുന്നു 
18*ആ ദിവസം പര്‍വൃതങ്ങള്‍ മധുരമുള്ള 
മുന്തിരിനീരു ചുരത്തും. കുന്നുകള്‍ പാല്‍ ഒഴു 


യോവേല്‍ 3:19-21 


ക്കും യെഹൂദയിലെ സകല ഉണങ്ങിയനദിക 
ളിലും വെള്ളമൊഴുകും. യഹോവയുടെ ആലയ 
ത്തില്‍നിന്നു ഒരു ഉറവ പുറപ്പെട്ട്‌ അക്കേഷ്യാ 
താഴ്വരയ്ക്ക്‌ വെള്ളം കൊടുക്കും. 


19യെഹുൂദമക്കളോടു ക്രൂരത കാട്ടുകയും അവ 
രുടെ മണ്ണില്‍ നിഷ്കളങ്കരക്തം വീഴ്ത്തുകയും 
ചെയ്കയാല്‍ ഈജിപ്ത്‌ ഒരു മരുഭൂമി ആയി 


574 


പ്പോകും എദോം ജനശൂന്യമായ ഒരു പാഴ്ഭൂമി 
ആയിപ്പോകും. 

2 യെഹൂദയിലാകട്ടെ ശാശ്വതമായി ജനവാ 
സമുണ്ടാകും യെരൂശലേമില്‍ തലമുറതലമുറ 
യായി ജനവാസമുണ്ടാകും. 

മിഅവര്‍ എന്‍െറ ജനത്തെ കൊന്നതിനാല്‍ 
ഞാനവരെ ശിക്ഷിക്കും!” യഹോവയായ 
ദൈവം സീയോനില്‍ വസിക്കും! 





875 


ആമോസ്‌ 


ആമുഖം 

തെക്കോവയിലെ ഇടയന്മാരിലൊരുവനായ 
] ആമോസിറെറ വാക്കുകളാണിവ. ഈ വാക്കു 
കള്‍ ഭൂകമ്പത്തിനു രണ്ടുകൊല്ലം മുമ്പ്‌, യെഹൂദ 
രാജാവായ ഉസ്സീയാവിനന്‍െറയും യിസ്രായേല്‍ 
രാജാവും യോവാശിന്‍െറ പുത്രനുമായ യൊ 
രോബെയാമിന്‍െറയും കാലത്ത്‌ യിസ്രായേലി 
നെല്ലറ്റിയുള്ള ദര്‍ശനങ്ങളിലാണ്‌ അവനു കിട്ടി 
യത്‌. 








അരാമിനുള്ള ശിക്ഷ 

ആമോസ്‌ പറഞ്ഞു: “ആക്രമിക്കാന്‍ ഓങ്ങു 
ന്ന ഒരു സിംഹത്തെപ്പോലെ യഹോവ സീയോ 
നില്‍ നിന്നു ഗര്‍ജ്ജിക്കുന്നു. യെരൂശലേമില്‍ 
നിന്ന്‌ അവന്‍ ഇടിമുഴക്കുകയും ചെയ്യുന്നു. 
ഇടയന്മാരുടെ മേച്ചില്‍പ്പുറങ്ങള്‍ ഉണങ്ങുന്നു. 
കര്‍മ്മേല്‍മലമുകള്‍പോലും ഉണങ്ങിയിരി 
ക്കുന്നു.” 

യഹോവ പറയുന്നത്‌ ഇതാകുന്നു: “ദമ്മേശെ 
ക്കിലെ നിവാസികള്‍ ആവര്‍ത്തിച്ചു ചെയ്ത 
അതിക്രമങ്ങള്‍ക്കു ഞാ൯ അവരെ നിശ്ചയമാ 
യും ശിക്ഷിക്കും. കാരണം, ഇരുമ്പുമെതിഉപകര 
ണങ്ങള്‍കൊണ്ട്‌ ആരോ ധാന്യം മെതിക്കുന്നതു 
പോലെ അവര്‍ ഗിലെയാദിലെജനതയെ 
മുടിച്ചു കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട്‌ രാജാ 
വായ ഹസായേലിനന്‍െറ വീട്ടിന്മേല്‍ ഞാന്‍ തീ 
അയയ്ക്കും. അത്‌ രാജാവായ ബെന്‍ഹദദിന്‍െറ 
കോട്ടകള്‍ തീര്‍ത്തും ചുട്ടുചാമ്പലാക്കും. 

ട*ദമ്മേശെക്കിന്‍െറ കവാടങ്ങള്‍ ഞാന്‍ തള്ളി 
ത്തുറക്കും. ആവെന്‍താഴ്വരയില്‍ സിംഹാസന 
ത്തില്‍ ഇരിക്കുന്നവനെ ഞാന്‍ അറുത്തുകളയും. 

ബേത്ത്‌-ഏദെനില്‍ ചെങ്കോല്‍ പിടിക്കുന്ന 
വനെയും ഞാന്‍ അറുത്തുകളയും. അരാമ്യര്‍ 
കീറിലേക്കു പ്രവാസികളായി പോകേണ്ടിയും 
വരും. യഹോവ ആ കാര്യങ്ങള്‍ പറഞ്ഞു.” 











ഫെലിസ്ത്യര്‍ക്കുള്ള ശിക്ഷ 

യഹോവ പറയുന്നത്‌ ഇതാകുന്നു: “ഗ 
യിലെ നിവാസികള്‍ ആവര്‍ത്തിച്ചു ചെയ്ത 
അതിക്രമങ്ങള്‍ക്ക്‌ ഞാന്‍ അവരെ നിശ്ചയമാ 
യും ശിക്ഷിക്കും. കാരണം, ഏദോമിന്‌ അടിമക 
ളായി വില്‍ക്കുന്നതിനുവേണ്ടി അവര്‍ രാഷ്ട്ര 
ത്തിലെ മുഴുവന്‍ ജനങ്ങളെയും തടവുകാരായി 
പിടിച്ചുകൊണ്ടുപോയിരിക്കുന്നു. "അതുകൊ 
ണ്ട്‌ ഗസ്സയുടെ മതിലിന്മേല്‍ ഞാന്‍ തീ അയ 
യ്ക്കും. അത്‌ അതിന്‍െറ കോട്ടകളെ തീര്‍ത്തും 
ചുട്ടുചാമ്പലാക്കും. £അസ്തോദില്‍ സിംഹാ 
സനത്തില്‍ ഇരിക്കുന്നവനെയും അസ്കെ 
ലോനില്‍ ചെങ്കോല്‍ പിടിക്കുന്നവനെയും 
ഞാ൯ അറുത്തുകളയും. എക്രോനെതിരെ ഞാ൯ 
എന്‍െറ കൈ തിരിക്കും. ഫെലിസ്ത്യരില്‍ 
ജീവനോടെ ശേഷിക്കുന്നവര്‍ മരിച്ചുപോകും.” 
എന്‍െറ യഹോവയായ ദൈവം ആ കാര്യങ്ങള്‍ 
പറഞ്ഞു. 





ഫൊയ്നീക്യര്‍ക്കുള്ള ശിക്ഷ 

യഹോവ പറയുന്നത്‌ ഇതാകുന്നു: “സോര്‍ 
നിവാസികള്‍ ആവര്‍ത്തിച്ചുചെയ്ത അതിക്രമ 
ങ്ങള്‍ക്കു ഞാന്‍ അവരെ നിശ്ചയമായും ശിക്ഷി 
ക്കും. കാരണം അവര്‍ തടവുകാരായി പിടിച്ച 
രാഷ്ട്രത്തിലെ മുഴുവന്‍ ജനങ്ങളെയും എദോ 
മിന്‌ അടിമകളായി വിറ്റുകളഞ്ഞു. ബന്ധുക്ക 
ളുടെ ഇടയില്‍ യിസ്രായേല്‍ ഉണ്ടാക്കിയ കരാര്‍ 
അവര്‍ ഓര്‍ത്തതുമില്ല. 1അതുകൊണ്ട്‌ സോരി 
ന്‍െറ മതിലിന്മേല്‍ ഞാന്‍ തീ അയയ്ക്കും. അത്‌ 
അതിന്‍െറ കോട്ടകളെ മുഴുവനും ചുട്ടുചാമ്പ 
ലാക്കും.” 





എദോംകാര്‍ക്കുള്ള ശിക്ഷ 

യഹോവ പറയുന്നത്‌ ഇതാകുന്നു: 
“എദോംനിവാസികള്‍ ആവര്‍ത്തിച്ചു ചെയ്ത 
അതിക്രമങ്ങള്‍ക്ക്‌ ഞാന്‍ അവരെ നിശ്ചയമാ 
യും ശിക്ഷിക്കും. കാരണം എദോം അവന്‍െറ 
സഹോദരനെ വാളുമായി പിന്‍തുടര്‍ന്നു. ഒട്ടും 
കരുണ കാട്ടിയുമില്പ. അവന്‍െറ ക്രോധം ഒരു 
വന്യമൃഗത്തെപ്പോലെ നിത്യമായി നിലനില്‍ 
ക്കുകയും യിസ്രായേലിനെ വലിച്ചുകീറുന്നത്‌ 
അവന്‍ തുടര്‍ന്നുകൊണ്ടിരിക്കുകയും ചെയ്തു. 
12അതുകൊണ്ട്‌ തേമാനില്‍ ഞാന്‍ തീ അയ 
യ്ക്കും. അത്‌ ബൊസ്രയിലെ കോട്ടകളെ മുഴു 
വനും ചുട്ടുചാമ്പലാക്കും.” 








അമ്മോന്യര്‍ക്കുള്ള ശിക്ഷ 

13യഹോവ പറയുന്നത്‌ ഇതാകുന്നു: “അമ്മോ 
ന്‍നിവാസികള്‍ ആവര്‍ത്തിച്ചു ചെയ്ത അതി 
ക്രമങ്ങള്‍ക്ക്‌ ഞാന്‍ അവരെ നിശ്ചയമായും 
ശിക്ഷിക്കും. കാരണം അവര്‍ അതിര്‍ത്തി 
വിസ്താരപ്പെടുത്തുന്നതിനുവേണ്ടി ഗിലെയാ 
ദിലെ ഗര്‍ഭിണികളെ കൊന്നുകളഞ്ഞു. 

14അതുകൊണ്ട്‌ രബ്പാനഗരത്തിന്‍െറ മതിലി 
ന്മ ഞാന്‍ തീ അയയ്ക്കും. അത്‌ യുദ്ധ 
ദിവസത്തെ നിലവിളി പോലെയും ചുഴലിക്കാ 
റ്റിന്‍െറ ദിവസത്തെ കാറ്റുപോലെയും വന്ന്‌ 
അതിന്‍െറ കോട്ടകളെ മുഴുവനും ചുട്ടുചാമ്പലാ 
ക്കും. അപ്പോള്‍ അവരുടെ രാജാവ്‌ അവന്‍െറ 
ഉദ്യോഗസ്ഥന്മാരോടുകൂടെ പ്രവാസിയായി 
പോകും.” യഹോവ പറഞ്ഞത്‌ അതാകുന്നു. 











മോവാബിനുള്ള ശിക്ഷ 

യഹോവ പറയുന്നത്‌ ഇതാകുന്നു: “മോവാ 

ബ്നിവാസികള്‍ ആവര്‍ത്തിച്ചു ചെയ്ത 
അതിക്രമങ്ങള്‍ക്ക്‌ ഞാന്‍ അവരെ നിശ്ചയമാ 
യും ശിക്ഷിക്കും. കാരണം എദോംരാജാവിനന്‍െറ 
അസ്ഥികള്‍ അവര്‍ ചുട്ടു കുമ്മായമാക്കിക്കള 
ഞ്ഞു. 2അതുകൊണ്ട്‌ മോവാബിന്മേല്‍ ഞാന്‍ 
തീ അയയ്ക്കും. അത്‌ കെരീയോത്ത്‌ നഗരത്തി 
ലെ കോട്ടകളെ തീര്‍ത്തും ചുട്ടുചാമ്പലാക്കും. 
യുദ്ധാക്രോശങ്ങളുടെയും കാഹളം വിളിയുടെ 
യും നടുക്ക്‌ മോവാബ്‌ മരിക്കും. രാജാവിനെ 
ഞാന്‍ അതിനകത്തുവെച്ച്‌ കൊന്നുകളയും. 





ആമോസ്‌ 2:4-3:13 


അവന്‍റെ സകല ഉദ്യോഗസ്ഥരെയും കൂടി 
ഞാന്‍ കൊല്ലും.” യഹോവ പറഞ്ഞത്‌ അതാ 
കുന്നു. 


യെഹൂദയ്ക്കുള്ള ശിക്ഷ 

യഹോവ പറയുന്നത്‌ ഇതാകുന്നു: “യെഹൂദാ 
നിവാസികള്‍ ചെയ്ത അനവധി അതിക്രമങ്ങ 
ള്‍ക്ക്‌ ഞാന്‍ അവരെ നിശ്ചയമായും ശിക്ഷിക്കും. 
കാരണം, അവര്‍ യഹോവയുടെ ന്യായപ്രമാ 
ണത്തെ അനുസരിക്കുന്നത്‌ നിരാകരിക്കുകയും 
അവന്‍െറ ചട്ടങ്ങളെ ഉപേക്ഷിക്കുകയും ചെ 
യ്തു. അവരുടെ പൂര്‍വ്വികര്‍ പിന്‍തുടര്‍ന്ന അവ 
രുടെ വ്യാജദൈവങ്ങള്‍ അവരെ വഴിതെറ്റിച്ചു. 
അതുകൊണ്ട്‌ യെഹുദയുടെമേല്‍ ഞാന്‍ തീ 
അയയ്ക്കും. അത്‌ യെരൂശലേമിലെ കോട്ടകളെ 
തീര്‍ത്തും ചുട്ടുചാമ്പലാക്കും.” 





യിസ്രായേലിനുള്ള ശിക്ഷ 

യഹോവ പറയുന്നത്‌ ഇതാകുന്നു: “യിസ്രാ 
യേല്‍നിവാസികള്‍ ആവര്‍ത്തിച്ചു ചെയ്ത 
അതിക്രമങ്ങള്‍ക്ക്‌ ഞാന്‍ അവരെ നിശ്ചയമാ 
യും ശിക്ഷിക്കും. കാരണം നേരുകാരെ അടിമക 
ളായി വെള്ളിക്കുവേണ്ടിയും ചെറിയകടം 
വീട്ടാന്‍ കഴിയാത്തതിനന്‍െറ പേരില്‍ മുട്ടുള്ളവ 
രെ ഒരുജോഡി ചെരിപ്പിന്റെ വിലയ്ക്കും 
അവര്‍ വിറ്റുകളഞ്ഞു. "അവര്‍ ആ പാവങ്ങളെ 
നിലത്തുതള്ളിയിട്ട്‌ ചവിട്ടിമെതിച്ചു. അവരെ 
വഴിയില്‍നിന്ന്‌ തള്ളിമാറ്റുകയും ചെയ്തു. 
എന്‍െറ വിശുദ്ധ നാമം കളങ്കപ്പെടുത്തുന്നതിനു 
വേണ്ടി ഒരു പുരുഷനും അവന്‍െറ അപ്പനും 
ഒരേ യുവതിയുമായി ലൈംഗികബന്ധം പുലര്‍ 
ത്തുന്നു. അവര്‍ പാവങ്ങളില്‍നിന്നു കടത്തിന്‌ 
ഈടായി വാങ്ങിയ ഉടുപ്പുകള്‍ ഓരോ യാഗപീ 
ത്തിനുമരികെ വിരിച്ചു കിടക്കുകയും പിഴ 
ഒടുക്കിയവരില്‍ നിന്നുകിട്ടിയ വീഞ്ഞ്‌ തങ്ങ 
ളുടെ ദൈവങ്ങളുടെ ആലയത്തില്‍ വച്ചുകുടി 
ക്കുകയും ചെയ്യുന്നു. 

“പക്ഷേ ദേവദാരുക്കളുടെ ഉയരവും കരുവേ 











876 


പായുന്നവർ രക്ഷപ്പെടില്ല. കുതിരസവാരി 
ക്കാര്‍ അവരുടെ ജീവന്‍ രക്ഷിക്കയുമില്ല. 1അതി 
ശൂരരായ പോരാളികള്‍ ആ ദിവസം ആയുധ 
ങ്ങള്‍ ഉപേക്ഷിച്ച്‌ ഓടിക്കളയും.” യഹോവില്‍ 
നിന്നുള്ള സന്ദേശം ഇതാകുന്നു. 


യിസ്രയേലിനുള്ള താക്കീത്‌ 

ഹേ! യിസ്രായേല്‍മക്കളേ, ഈജിപ്തുദേശ 

ത്തുനിന്ന്‌ നിങ്ങളുടെ മുഴുവന്‍ കുടുംബങ്ങ 
ളെയും കൊണ്ടുവന്ന യഹോവയുടെ നിങ്ങളെ 
ക്കുറിച്ചുള്ള ഈ സന്ദേശം ശ്രദ്ധിച്ചുകേട്ടാലും: 
ഭൂമിയിലുള്ള സകലരാഷ്ട്രങ്ങളിലുംവച്ച്‌ 
ഞാന്‍ ഒരു വിശേഷരീതിയില്‍ അറിഞ്ഞിരി 
ക്കുന്നത്‌ നിങ്ങളെ മാത്രമാണ്‌. ആ നിങ്ങളാവട്ടെ 
എനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. അതുകൊ 
ണ്ട്‌ നിങ്ങളുടെ സകലപാപങ്ങള്‍ക്കും ഞാന്‍ 
നിങ്ങളെ ശിക്ഷിക്കും.” 








യിസ്രായേലുകാര്‍ക്കുള്ള ശിക്ഷ 

ദരുമിക്കുവാ൯ന്‍ സമ്മതിക്കാതെ രണ്ടുപേര്‍ 
ഒന്നിച്ചു നടക്കാറില്ല! 4ഇരകിട്ടാതെ സിംഹം 
കാട്ടില്‍ ഗര്‍ജ്ജിക്കാറില്ല! ഒന്നിനെയും പിടിച്ചി 
ട്ടില്ലാത്ത യുവസിംഹം ഗുഹയില്‍നിന്ന്‌ അലറാ 
റില്ല. അതിനെ കുടുക്കാ൯ ഇരയൊന്നുമില്ലെ 
ങ്കില്‍ ഒരു പക്ഷി നിലത്തുള്ള കെണിയില്‍ 
ചെന്നു കുടുങ്ങാറില്ല! ഒന്നിനെയും പിടിച്ചിട്ടി 
ല്ലാത്ത ഒരു കെണി നിലത്തുനിന്ന്‌ തെറിച്ചുയ 
രാറില്ല. നഗരത്തില്‍ കാഹളം മുഴക്കപ്പെടു 
മ്പോള്‍ ജനങ്ങള്‍ മുന്നറിയിപ്പുകേട്ട ഭയക്കുന്നു. 
ഒരു നഗരത്തില്‍ ആപത്തു വരുമ്പോള്‍ യഹോ 
വയാണതു വരുത്തുന്നത്‌. "തന്‍റ ദാസന്മാരായ 
പ്രവാചകര്‍ക്ക്‌ ഉദ്ദേശ്യം വെളിപ്പെടുത്തിക്കൊടു 
ക്കാതെ എന്‍െറ യജമാനനായ യഹോവ തീര്‍ച്ച 
യായും യാതൊന്നും ചെയ്യാറില്ല. 8ഒരു സിംഹം 
അലറുന്നുവെങ്കില്‍ ജനങ്ങള്‍ പേടിക്കും. യഹോ 
വ അരുളിച്ചെയുന്നുവെങ്കില്‍ പ്രവാചകന്മാര്‍ 
പ്രവചിക്കും. 

9അസ്തോദിലെ അരമനകളിലുള്ളവരോടും 








ലകങ്ങളുടെ ഉറപ്പുമുള്ള അമോര്യരെ അവരുടെ 
മുന്നില്‍വച്ച്‌ ഞാന്‍തന്നെ മുടിച്ചു കളഞ്ഞു. 
അവരുടെ മുകളിലുള്ള പഴങ്ങളും താഴെയുള്ള 
വേരുകളും* ഞാന്‍ നശിപ്പിച്ചു. 10അമോര്യരുടെ 
ദേശം സ്വന്തമാക്കുവാന്‍ ഞാന്‍ നിങ്ങളെ സഹാ 
യിച്ചു. ഞാന്‍തന്നെ നിങ്ങളെ ഈജിപ്തുദേശ 
ത്തുനിന്നു പുറത്തേക്കു കൊണ്ടുവരികയും 
നാല്പതുകൊല്ലം മരുഭൂമിയിലൂടെ നടത്തിക്കുക 
യും ചെയ്തു. ഞാന്‍ നിങ്ങളുടെ ആണ്‍മക്ക 
ളില്‍ ചിലരെ പ്രവാചകരും നിങ്ങളുടെ യുവാ 
ക്കളില്‍ ചിലരെ നാസീര്‍വ്രതസ്ഥരും ആയി 
നിയമിച്ചു. “ഹേ യിസ്രായേല്‍ ജനമേ, ഇതു 
സത്യമാണ്‌.” യഹോവ ഇതെല്ലാം പറഞ്ഞു. 
“പക്ഷെ നിങ്ങള്‍ നാസിര്‍വ്രതക്കാരെ വീഞ്ഞു 
കുടിപ്പിക്കുകയും “പ്രവചിക്കരുത്‌' എന്നു പ്രവാ 
ചകരോടു കല്ലിക്കുകയും ചെയ്തു. 13അതു 
കൊണ്ട്‌ ധാന്യം കവിച്ചു നിറച്ചവണ്ടി ഉറച്ചു 
പോകുന്നതുപോലെ ഞാന്‍ നിങ്ങളെ നിങ്ങള്‍ 
ഇരിക്കുന്നിടത്ത്‌ ഉറപ്പിച്ചു കളയും. 

14 വേഗത്തില്‍ പായുന്നവര്‍ക്കുപോലും രക്ഷ 
പ്പെടാന്‍ കഴിയില്ല. ശക്തിമാന്മാര്‍ വേണ്ടത്ര 
ശക്തന്മാരായിരിക്കില്ല. പടയാളികള്‍ക്ക്‌ സ്വയം 
രക്ഷിക്കാനുമാവില്ല. 1“അമ്പും വില്ലുമുള്ളവരും 
ജീവനോടെ ബാക്കിയാവില്ല. വേഗത്തില്‍ 

















അവരുടെ ... വേരുകളും അവരുടെ മാതാപിതാക്കളും 
അവരുടെ കുട്ടികളും എന്നര്‍ത്ഥം. 


ഈജിപ്തുദേശത്തിലെ അരമനകളിലുള്ളവ 
രോടും ഇതു പറയുക. “ശമര്യയിലെ മലകളില്‍ 
ഒത്തുകൂടി അതിനകത്തെ കലക്കങ്ങളും ജനം 
മറ്റുള്ളവരെ എങ്ങനെ പിഡിപ്പിക്കുന്നുവെന്നും 
കാണുക. 10“ഈ ജനങ്ങള്‍ക്ക്‌ എങ്ങനെ നേരായ 
മാര്‍ഗ്ഗത്തില്‍ ജീവിക്കണമെന്നറിയില്ല. പണം 
അവരുടെ അരമനകളില്‍ സ്വരൂപിച്ചുവക്കേണ്ട 
തിനായി അവര്‍ കൊള്ളയിലും അക്രമത്തിലും 
ഏര്‍പ്പെടുന്നു.” എന്നു യഹോവ അരുളിച്ചെയു 
ന്നതായി അവരോടു പറയുക. 

1അതുകൊണ്ട്‌ യഹോവ പറയുന്നത്‌ ഇതാ 
കുന്നു: “ഒരു ശത്രു നിന്‍െറ ദേശം വളയുകയും 
നിന്‍െറ രക്ഷകള്‍ തകര്‍ക്കുകയും നിന്‍െറ അരമ 
നകള്‍ കൊള്ളയടിക്കുകയും ചെയ്യും.” 

12യഹോവ പറയുന്നത്‌ ഇതാകുന്നു: 

“ഒരു ആട്ടിടയന്‍ സിംഹത്തിന്‍റെ വായില്‍ 
നിന്ന്‌ രണ്ടു കാലുകളോ ചെവിയുടെ ഒരു 
കഷണമോ രക്ഷപ്പെടുത്തുന്നത്‌ ഏതുപോലെ 
യോ അതേപോലെ ശമര്യയില്‍ പാര്‍ക്കുന്ന 
യിസ്രായേല്‍മക്കള്‍ “രക്ഷപ്പെടും; മഞ്ചത്തിന്‍െറ 
ഒരു മൂലയും കട്ടില്‍ക്കാലിനന്‍െറ ഒരു ചിന്തും. 
അത്രമാത്രം.” 

13“ശ്രദ്ധിച്ചുകേള്‍ക്കുകയും യാക്കോബിന്‍റെ 
കുടുംബത്തിനെതിരെ സാക്ഷ്യപ്പെടുത്തുകയും 
ചെയ്യുക. സര്‍വ്വശക്തനും എന്‍െറ യജമാനനും 
യഹോവയുമായ ദൈവത്തിന്‍െറ സന്ദേശം 











877 


ഇതാകുന്നു. യിസ്രായേലിനെ അതിന്‍െറ 
അതിക്രമങ്ങള്‍ക്കു ഞാന്‍ ശിക്ഷിക്കുമ്പോള്‍ 
ബേഥേലിന്‍െറ യാഗപീഠങ്ങളെ ഞാന്‍ ശിക്ഷി 
ക്കും. യാഗപീഠത്തിന്റെ കോണ്ടുകളെ മുറിക്കു 
കയും അവ നിലത്തുവീഴുകയും ചെയ്യും. 
1ടശിശിരധുഹങ്ങളും ഗ്രീഷ്മഗ്ൃഹങ്ങളും ഒരു 
പോലെ ഞാന്‍ നശിപ്പിക്കും. ആനക്കൊമ്പി 
നെറ ചിത്രപ്പണിയുള്ള ഗൃഹങ്ങളും നശിപ്പിക്കും. 
അങ്ങനെ ഒട്ടു വളരെ ഗൃഹങ്ങള്‍ തകര്‍ന്നടിയും.” 
ഇതായിരുന്നു യഹോവയുടെ സന്ദേശം. 


സ്നേഹോല്ലാസം ഇഷ്ട പ്പെടുന്ന സ്ത്രീകള്‍ 
എളിയവരെ ദ്രോഹിക്കുകയും അവരെ 
അടിച്ചമര്‍ത്തുകയും “ഞങ്ങള്‍ക്കു കുടിക്കാന്‍ 
എന്തെങ്കിലും കൊണ്ടുവരിക!” എന്നു തങ്ങ 
ളുടെ യജമാനന്മാരായ ഭര്‍ത്താക്കന്മാരോടു പറ 
യുകയും ശമര്യാമലയില്‍ പാർക്കുകയും ചെയു 
ന്ന ബാശാനിലെ “പശുക്കളേ,” നിങ്ങള്‍ ഈ 
സന്ദേശം ശ്രദ്ധിച്ചു കേട്ടാലും. 
2എനന്‍െറെ യജമാനനായ യഹോവ വിശുദ്ധ 
നായിരിക്കയാല്‍ ഇങ്ങനെ സത്യം ചെയ്തിരി 
ക്കുന്നു: നിങ്ങളെ കൊളുത്തു കൊണ്ടും നിങ്ങ 
ളില്‍ ഏറ്റവും ഒടുവിലത്തവനെ ചൂണ്ടകൊണ്ടും 
അവര്‍ പിടിച്ചു കൊണ്ടുപോകുന്ന കാലം 
നിശ്ചയമായും നിങ്ങള്‍ക്കു വരുന്നുണ്ട്‌. 3നിങ്ങ 
ളില്‍ ഓരോരുത്തിയും മതിലുകളിലുള്ള തുളക 
ളിലൂടെ നഗരത്തിനു വെളിയിലേക്കു നേരെ 
തെറിച്ചുപോകും. നിങ്ങള്‍ ശവക്കൂനയ്ക്കു 
നേരെ എറിയപ്പെടും. * 
യഹോവ ഇതു പറഞ്ഞു. “ബേഥേലില്‍ 
ചെന്ന്‌ പാപം ചെയ്യുക! ഗില്‍ഗാലില്‍ * ചെന്ന്‌ 
അതിലുമേറെ പാപം ചെയ്യുക! നിങ്ങളുടെ 
ബലികള്‍ എല്ലാ രാവിലെയും നിങ്ങളുടെ വിള 
വിന്‍െറ പത്തിലൊന്ന്‌ എല്ലാ മൂന്നാംദിവസ 
വും കൊണ്ടുവരിക. $പുളിപ്പിച്ച മാവുകൊ 
ണ്ടുള്ള അപ്പം സ്തോത്രയാഗമായി ഹോമിക്കുക. 
സ്വമനസ്സാലെ നടത്തുന്ന വഴിപാടുകളെ പര 
സ്യമായി വിളിച്ചു പറയുക. യിസ്ധ്രായേല്‍ മക്ക 

















ആമോസ്‌ 3:14-5:5 


സികള്‍ വെള്ളം കുടിക്കുന്നതിനുവേണ്ടി വേറൊ 
രൂ നഗരത്തിലേക്കു വേച്ചുചെല്ലും. എങ്കിലും 
അവര്‍ക്കു മതിയാവുകയില്ല. എന്നിട്ടും പക്ഷെ 
നിങ്ങള്‍ എന്നിലേക്കു മടങ്ങിയില്ല” എന്നു 
യഹോവ പറയുന്നു. 

“ഞാന്‍ നിങ്ങളുടെ വിളയെ വാട്ടവും പൂപ്പ 
ലുംകൊണ്ട്‌ ആക്രമിച്ചു. ഞാന്‍ നിങ്ങളുടെ 
തോട്ടങ്ങളും മുന്തിരിത്തോപ്പുകളും ഉണക്കി. 
വെട്ടുക്കിളികള്‍ നിങ്ങളുടെ അത്തിമരങ്ങളും 
ഒലിവുമരങ്ങളും തിന്നു. എന്നിട്ടും പക്ഷെ 
നിങ്ങള്‍ എന്നിലേക്കു മടങ്ങിയില്ല” എന്നു 
യഹോവ പറയുന്നു. 

10“ഈജിപ്തിനോടു ചെയ്തതുപോലെ 
നിങ്ങളുടെ ഇടയ്ക്കും ഞാന്‍ ഒരു മഹാമാരി 
അയച്ചു. നിങ്ങളുടെ യുവാക്കളെ ഞാന്‍ വാള്‍ 
കൊണ്ടു കൊല്ലുകയും നിങ്ങളുടെ കുതിരകളെ 
പിടിക്കുകയും ചെയ്തു. നിങ്ങളുടെ പാളയങ്ങ 
ളിലെ ശവങ്ങളുടെ നാറ്റം നിങ്ങളുടെ മൂക്കിന്‍തു 








കളില്‍ ഞാന്‍ കയറ്റി. എന്നിട്ടും പക്ഷെ 
നിങ്ങള്‍ എന്നിലേക്കു മടങ്ങിയില്ല,” എന്ന്‌ 
യഹോവ പറയുന്നു. 

1“സൊദോമിനെയും ഗൊമോരയെയും 


ഞാന്‍ നശിപ്പിച്ചതുപോലെ നിങ്ങളില്‍ ചില 
രെ ഞാന്‍ നശിപ്പിച്ചു. നിങ്ങള്‍ ഒരു തീയില്‍ 
നിന്ന്‌ ഉരരിയ കത്തുന്നകൊള്ളിപോലെ ആയി 
രുന്നു. എന്നിട്ടും പക്ഷെ നിങ്ങള്‍ എന്നിലേക്കു 
മടങ്ങിയില്ല,” എന്നു യഹോവ പറയുന്നു. 
12“അതുകൊണ്ട്‌ യിസ്രായേലേ, ഞാന്‍ 
നിന്നെശിക്ഷിക്കാന്‍ പോകയാണ്‌. ഞാന്‍ 
നിന്നോടു ഇതു ചെയ്യാന്‍ പോകുന്നതു കൊണ്ട്‌ 
നിന്നെ വിധിക്കാന്‍ പോകുന്ന നിന്‍െറ ദൈവ 
ത്തെ നേരിടാന്‍ തയ്യാറെടുത്തുകൊള്‍ക. 
13എന്തിനെന്നാല്‍ പര്‍വ്വതങ്ങളെ ഉരുവാക്കുന്ന 
തും കാറ്റിനെ സൃഷ്ടിക്കുന്നതും തന്‍െറ ഉദ്ദേശ്യ 
മെന്തെന്ന്‌ മനുഷ്യരെ അറിയിക്കുന്നതും ഉദയ 
ത്തെ ഇരുട്ടാക്കുന്നതും ഭൂമിയിലെ പര്‍വ്വതങ്ങ 
ളുടെ മുകളിലൂടെ നടക്കുന്നതും എല്ലാം അവനാ 
ണല്ലൊ. സര്‍വ്വശക്തനായ ദൈവമായ യഹോ 











ളെ, നിങ്ങള്‍ അങ്ങനെ ചെയ്യാന്‍ ഇഷ്ടപ്പെടു 
ന്നുവല്ലോ.” എന്‍െറ യഹോവ പറഞ്ഞത്‌ അതാ 
കുന്നു. 

നിങ്ങളൂടെ എല്ലാ നഗരങ്ങളിലും ഞാന്‍ 
നിങ്ങള്‍ക്ക്‌ വെടിപ്പുള്ള പല്ലുകളും എല്ലായിട 
ങ്ങളിലും അപ്പത്തിനന്‍െറ കുറവും വരുത്തിയിട്ടു 
പോലും നിങ്ങള്‍ എന്നിലേക്കു മടങ്ങിയില്ല” 
എന്നു യഹോവ പറയുന്നു. 

കൊയ്ത്തിന്‌ പിന്നെയും മൂന്നു മാസമുള്ള 
പ്പോള്‍ ഞാന്‍ നിങ്ങള്‍ക്ക്‌ മഴ മുടക്കുകപോലും 
ചെയ്തു. ഒരു നഗരത്തിന്മേല്‍ ഞാന്‍ മഴ പെയ്യി 
ക്കും. എന്നാല്‍ വേറൊരു നഗരത്തിന്മേല്‍ ഞാന്‍ 
മഴ പെയ്യിക്കുകയില്ല. ഒരു പാടത്തിന്‌ മഴ കിട്ടും. 
എന്നാല്‍ മഴ കിട്ടാത്ത വേറൊരു പാടം വരണ്ടു 
പോകും. രണ്ടോ മൂന്നോ നഗരങ്ങളിലെ നിവാ 











നിങ്ങള്‍ ... എറിയപ്പെടും അഥവാ “നിങ്ങള്‍ 
ദൂരേക്കെറിയപ്പെടും. ജനങ്ങള്‍ നിങ്ങളെ ഹെര്‍മ്മോന്‍ 
പര്‍വ്വതത്തിലേക്കു കൊണ്ടുപോകും.” എബ്രായഭാഷ 
യിലിത്‌ മനസ്സിലാക്കാന്‍ വിഷമമാണ്‌. “ആ സ്ത്രീ 
എറിയപ്പെടും” എന്നാണോ “ആ സ്ത്രീ ചിലത്‌ 
എറിഞ്ഞുകളയും” എന്നാണോ എന്നു വ്യക്തമല്ല. 











ബേഥേലില്‍ ... ഗില്‍ഗാല്‍ യിസ്രായേല്‍ ജനതയുടെ 
ആരാധനാസ്ഥലങ്ങള്‍. യിസ്രായേലിലെയും യെഹൂ 
ദയിലെയും ജനങ്ങള്‍ യെരൂശലേമിലെ ദൈവാല 
യത്തില്‍ മാത്രമേ തന്നെ ആരാധിക്കാവൂ എന്നു 
ദൈവത്തിനു നിര്‍ബ്ബന്ധമുണ്ട്‌. 








വയെന്നത്രെ അവന്‍െറ നാമം.” 


യിസ്രായേലിനുള്ള ഒരു ശോകഗാനം 

യിസ്രായേല്‍ജനമേ, നിങ്ങള്‍ക്കെതിരെ ഒരു 

ചരമഗീതമായി ഞാന്‍ ഉറക്കെ ചൊല്ലുന്ന 
ഈ സന്ദേശം ശ്രദ്ധിച്ചു കേട്ടാലും. 

യിസ്രായേല്‍കന്യക വീണിരിക്കുന്നു. ഇനി 
യും അവള്‍ എഴുന്നേല്‍ക്കയില്ല. ഒന്നു നിവരാ൯ 
സഹായിക്കാന്‍ ആരുമില്ലാതെ അവളുടെ 
സ്വന്തം ദേശത്തു ഉപേക്ഷിക്കപ്പെട്ട അവള്‍ കിട 
ക്കുന്നു. 

എന്തെന്നാല്‍ എന്‍െറ യജമാനനായ യഹോ 
വ പറയുന്നത്‌ ഇതാകുന്നു: “ആയിരം യോദ്ധാ 
ക്കളെ യുദ്ധത്തിനയയ്ക്കുന്ന ഒരു നഗരത്തിലേ 
ക്കു, നൂറു യോദ്ധാക്കളേ തിരിച്ചുവരൂ. നൂറു 
യോദ്ധാക്കളെ അയയ്ക്കുന്ന ഒരു നഗരത്തിലേ 
ക്കു പത്തു യോദ്ധാക്കളേ തിരിച്ചു വരൂ.” 





യഹോവ യിസ്ധായേലിനെ മടങ്ങിവരാന്‍ 
പ്രോത്സാഹിപ്പിക്കുന്നു 

എന്തെന്നാല്‍ യിസ്രായേല്‍ജനത്തോടു 
യഹോവ പറയുന്നത്‌ ഇതാകുന്നു: “എന്നിലേ 
ക്കുവരിക, നിങ്ങള്‍ ജീവനോടെയിരിക്കും! 

ടബേഥേലില്‍ പോകരുത്‌. ഗില്‍ഗാലില്‍ 
ചെല്ലരുത്‌. ബേര്‍-ശേബയില്‍ കടക്കരുത്‌. കാര 
ണം ഗില്‍ഗാല്‍ നിവാസികള്‍ തീര്‍ച്ചയായും 





ആമോസ്‌ 5:6-6:2 


പ്രവാസത്തിലേക്കു കൊണ്ടുപോകപ്പെടുക 
യും ബേഥേല്‍ നശിപ്പിക്കപ്പെടുകയും ചെയ്യും. 
യഹോവയിങ്കലേക്കു വരിക, നിങ്ങള്‍ ജീവ 


878 


17ഞാന്‍ നിങ്ങളുടെ നടുവില്‍ക്കൂടെ കടന്നു 
പോകുന്നതുകൊണ്ട്‌ സകല മുന്തിരിത്തോപ്പു 
കളിലും നിലവിളി ഉണ്ടാകും,” എന്നു യഹോവ 











നോടെയിരിക്കും. ഇല്ലെങ്കില്‍ തീപോലെ 
യഹോവ യോസേഫ്‌കുലത്തിനുനേരെ പായും. 
അത്‌ ബേഥേലിനെ വിഴുങ്ങും. അത്‌ കെടു 
ത്താന്‍ ആരും ഉണ്ടാകയുമില്ല. 

"ഹാ കഷ്ടം, ന്യായത്തെ കയ്പാക്കുകയും 
നീതിയെ തറയിലിടുകയും ചെയ്യുന്നവരേ! 

നക്ഷത്രങ്ങളായ കാര്‍ത്തികയെയും മകയിര 
ത്തെയും സൃഷ്ടിച്ചവനും കൂരിരുട്ടിനെ പ്രഭാത 
മാക്കുന്നവനും പകലിനെ ഇരുണ്ടരാത്രിയാക്കു 
ന്നവനും കടലിലെ വെള്ളങ്ങളെ വിളിക്കുകയും 
അവയെ ഭൂമിയുടെമേല്‍ ചൊരിയുകയും 
ചെയ്യുന്നവനുമായവന്‍ മാത്രമാണ്‌ ദൈവം. 
യഹോവ എന്നത്രെ അവന്‍െറ നാമം! 

കോട്ട നശിപ്പിക്കുന്നതിനു വേണ്ടി കരുത്തു 
ളളവരെ വകവരുത്തുന്നവ൯ന്‍ അവന്‍ തന്നെ.” 























യിസ്രായേലുകാര്‍ ചെയ്ത 
ദുഷ്ടകൃത്യങ്ങള്‍ 

10ന്യായസഭയില്‍ അന്യായത്തെ വെല്ലുവിളി 
ക്കുന്നവനെ നിങ്ങള്‍ വെറുക്കുകയും സത്യം 
പറയുന്നവനെ നിങ്ങള്‍ പകയ്ക്കുകയും ചെയ്യു 
ന്നു. 
11അതുകൊണ്ട്‌ എളിയവരെ നിലത്തിട്ടു 
ചവിട്ടുകയും അവരുടെ ഓഹരിധാന്യം അവ 
രില്‍നിന്ന്‌ തട്ടിയെടുക്കുകയും ചെയ്തുകൊണ്ട്‌ 
നിങ്ങള്‍ ചെത്തുകല്ലിന്‍െറ മോടിയുള്ള വീടു 
കളുണ്ടാക്കിയിരിക്കുന്നെങ്കിലും അവയില്‍ 
നിങ്ങള്‍ പാര്‍ക്കുകയില്ല. നിങ്ങള്‍ വിശേഷ 
പ്പെട്ട മുന്തിരിത്തോട്ടങ്ങള്‍ വെച്ചുപിടിപ്പിച്ചിരി 
ക്കുന്നെങ്കിലും അവയുടെ വീഞ്ഞ്‌ നിങ്ങള്‍ കൂടി 
ക്കുകയില്ല. 

12എന്തുകൊണ്ടെന്നാല്‍, നിങ്ങളുടെ പല 
പാപങ്ങളെയും ഞാനറിയുന്നു. നിങ്ങള്‍ ശരി 
ക്കും അതിക്രമങ്ങള്‍ ചെയ്തു. ശരിചെയ്യുന്ന 
വരെ നിങ്ങള്‍ മുറിപ്പെടുത്തുന്നു. പണം വാങ്ങി 
നിങ്ങള്‍ തിന്മചെയ്യുന്നു. പാവങ്ങള്‍ക്ക്‌ നിങ്ങള്‍ 
ന്യായസഭയില്‍ നീതിനിഷേധിക്കു 
ചെയ്യുന്നു. 

13“അതുകൊണ്ട്‌ വിവേകശാലി ഈ കാലത്ത്‌ 
മാനം പാലിക്കും. കാരണം ഈ കാലം ചീത്ത 
യാണ്‌. 4നിങ്ങള്‍ ജീവിച്ചിരിക്കേണ്ടതിനായും 
നിങ്ങള്‍ പറഞ്ഞതുപോലെ സര്‍വ്വശക്തനായ 
യഹോവയായ ദൈവം നിങ്ങളോടുകൂടെ ഇരി 
ക്കേണ്ടതിനായും തിന്മയ്ക്കുപകരം നന്മയെ 
അന്വേഷിക്കുക. 

തിന്മയെ വെറുക്കുകയും നന്മയെ സ്നേഹി 
ക്കുകയും ന്യായസഭയില്‍ നീതിയെ പ്രതിഷ്ഠി 
ക്കുകയും ചെയ്യുക. ഒരു പക്ഷെ, സര്‍വ്വശക്ത 
നായ യഹോവയായ ദൈവം യോസേഫിന്‍റെ 
കുലത്തില്‍ ശേഷിക്കുന്നവരോടു കരുണ കാട്ടി 
യേക്കാം. 


കയും 











കൊടിയ ദു:ഖത്തിന്‍െറ ഒരു കാലം 
വരുന്നു 

16അതുകൊണ്ട്‌ എന്‍െറ യജമാനനും സര്‍വ്വശ 
ക്തനുമായ ദൈവം പറയുന്നത്‌ ഇതാകുന്നു: 
“എല്ലാ പൊതു കവലകളിലും നിലവിളി ഉണ്ടാ 
കും. എല്ലാ തെരുവുകളിലും “അയ്യോ ഇല്ല, 
അയ്യോ ഇല്ല' എന്ന്‌ അവര്‍ പറയും. കൃഷിക്കാരെ 
വിലാപത്തിനും വിലാപത്തൊഴിലുകാരെ 
അലമുറയ്ക്കും അവര്‍ വിളിയ്ക്കും. 











പറയുന്നു. 

18തഹോവ വിധിനടത്തുന്ന ദിവസത്തിനു 
വേണ്ടി മോഹത്തോടെ കാത്തിരിക്കുന്ന നിങ്ങ 
ള്‍ക്ക്‌ അതെത്ര ഭയങ്കരമായിരിക്കും. യഹോവ 
യുടെ ദിവസത്തെക്കുറിച്ച്‌ നിങ്ങള്‍ക്ക്‌ ഇങ്ങനെ 
ഒരു മനോഭാവം എന്തിന്‌? അത്‌ വെളിച്ചമല്ല, 
ഇരുട്ടായിരിക്കും. 

19അത്‌ ഒരു സിംഹത്തില്‍നിന്നും രക്ഷപ്പെട്ടോ 
ടുന്നവന്‍ കരടിയെ കണ്ടു മുട്ടുന്നതുപോലെ 
ആയിരിക്കും. അല്ലെങ്കില്‍ അവന്‍ ഒരു വീട്ടില്‍ 
ചെല്ലുകയും ചുമരില്‍ കൈചാരുകയും ചെയ്യു 
മ്പോള്‍ അവനെ ഒരു പാമ്പു കടിക്കുന്നതുപോ 
ലെ ആയിരിക്കും. 

20യഹോവയുടെ ദിവസം വെളിച്ചമല്പ, ഇരു 
ട്ടാണ്‌. പ്രകാശത്തിന്‍െറ ഒരു കിരണം പോലുമി 
ല്ലാത്ത ഒരു ഇരുണ്ട ദിവസമാകുന്നു. 





യിസ്രായേലിന്‍റെ ആരാധന യഹോവ 
നിരസിക്കുന്നു 

21“നിങ്ങളുടെ ഉത്സവങ്ങള്‍ ഞാന്‍ വെറുക്കു 
ന്നു. അവ ഞാന്‍ സ്വീകരിക്കില്ല! നിങ്ങളുടെ 
സഭായോഗങ്ങൾ ഞാന്‍ ആസ്്വദിക്കുന്നിചല്ല. 

മാനിങ്ങള്‍ ഹോമബലികളും ധാന്യബലികളും 
എനിക്കര്‍പ്പിച്ചാലും ഞാന്‍ അവ കൈക്കൊള്ളു 
കയില്ല. കൊഴുത്ത കാലികളെ നിവേദിച്ചുള്ള 
നിങ്ങളുടെ സമാധാനബലികള്‍ ഞാന്‍ ഗനനി 
ക്കുകയില്ല. 

മീനിന്‍റെ പാട്ടിന്‍െറ ഒച്ച എന്നില്‍നിന്ന്‌ 
എടുത്തുമാറ്റൂ. നിന്‍റെ വീണകളുടെ സംഗീതം 
ഞാന്‍ കേള്‍ക്കുകയില്ല. 

24എന്നാല്‍ ന്യായം വെള്ളം പോലെയും നീതി 
ഒരിക്കലും വരണ്ടു പോകാത്ത ഒരരുവി പോലെ 
യും ഒഴുകട്ടെ. 

25ഹേ യിസ്രായേല്‍കുലമേ, നാല്പതു കൊല്ലം 
എനിക്കു മരുഭൂമിയില്‍ ബലികളും വഴിപാടു 
കളും നിങ്ങള്‍ കൊണ്ടു വന്നുവോ? ഇല്ല! 

%പക്ഷെ നിങ്ങള്‍ക്കുവേണ്ടി നിങ്ങള്‍ ഉണ്ടാ 
ക്കിയ വിഗ്രഹങ്ങളായി നിങ്ങളുടെ രാജാവായ 
സിക്കുത്തിനെയും നിങ്ങളുടെ നക്ഷത്രദേവ 
നായ കീയൂനെയും നിങ്ങള്‍ നിങ്ങളുടെ കൂടെ 
ചുമന്നു. 

27അതിനാല്‍ നിങ്ങളെ ഞാന്‍ പ്രവാസിക 
ളായി ദമ്മേശെക്കിന്‍െറയും അപ്പുറത്തേക്കു 
അയയ്ക്കും,” എന്ന്‌ സര്‍വ്വശക്തനായ ദൈവ 
മെന്നും യഹോവയെന്നും നാമമുള്ളവ൯ പറ 
യുന്നു. 











യിസ്രായേലില്‍നിന്ന്‌ നല്ലകാലം 
എടുത്തുപോകും 

രാഷ്ട്രങ്ങളില്‍ മുഖ്യമായതിലെ “പ്രധാനി 

കളേ,” “യിസ്രായേല്‍കുലം” സഹായത്തിനു 
വേണ്ടി സമീപിക്കുന്നവരേ, സീയോനില്‍ 
സുഖത്തോടെയും ശമര്യാമലയില്‍ സുരക്ഷാ 
ബോധത്തോടെയും കഴിയുന്നവര്‍ക്ക്‌ അതെത്ര 
ഭയങ്കരമായിരിക്കും. 

കുറുകെ കല്നെക്കില്‍ ചെന്നു നോക്കുക. 
പിന്നെ അവിടെ നിന്ന്‌ മഹാനഗരമായ ഹമാ 
ത്തിലേക്കു പോകുക. പിന്നെ ഫെലിസ്ത്യരുടെ 
ഗത്തിലേക്കു പോകുക. ഈ രാജ്യങ്ങളേക്കാളെ 
ല്ലാം മെച്ചമാണോ നിങ്ങള്‍? അല്ലെങ്കില്‍ അവ 


879 


രുടെ പ്രദേശം നിങ്ങളുടെ പ്രദേശത്തെക്കാള്‍ 
വിസ്രൃതമാണോ? 
വിനാശദിവസത്തെപ്പറ്റി ചിന്തിക്കാന്‍ 
വിസമ്മതിക്കുകയും അക്രമവാഴ്ചയെ അടുപ്പി 
ക്കുകയും ചെയ്യുന്ന നിങ്ങള്‍ക്ക്‌ അതെത്ര ഭയങ്ക 
രമായിരിക്കും. 

4ആനക്കൊമ്പിനെറ ചിത്രപ്പണിയുള്ള കട്ടിലു 
കളില്‍ കിടക്കുകയും മഞ്ചങ്ങളില്‍ അആലസ്യ 
ത്തോടെ ശയിക്കുകയും തിരഞ്ഞെടുത്ത 
കുഞ്ഞാടുകളെയും പ്രത്യേകം കൊഴുപ്പിച്ച 
പശുക്കിടാങ്ങളെ തിന്നുകയും ചെയ്യുന്നവര്‍ക്ക്‌ 
അതെത്ര ഭയങ്കരമായിരിക്കും. 








ആമോസ്‌ 6:3-7:11 


എഴുന്നേല്‍പ്പിക്കും,” എന്ന്‌ സര്‍വ്വശക്തനായ 
യഹോവയായ ദൈവം പറയുന്നു. “അവര്‍ 
നിങ്ങളെ ലെബോ- ഹമാത്ത്‌ മൂതല്‍ അരാബാ- 
തോടു വരേയ്ക്കും കഷ്ടപ്പെടുത്തും.” 











വെട്ടുക്കിളികളുടെ ദര്‍ശനം 
യഹോവ എനിക്കു കാട്ടിത്തന്നത്‌ ഇതായി 
രുന്നു: രണ്ടാംവിള വളരുന്ന ഘട്ടത്തില്‍ 
അവന്‍ വെട്ടുക്കിളികളെ ഒരുക്കുകയായിരുന്നു. 
ഒന്നാം വിളവെടുപ്പില്‍നിന്ന്‌ രാജാവിന്‍േറതു 
കൊയ്തെടുത്തിരുന്നു. 2വെട്ടുക്കിളികള്‍ ദേശ 
ത്തുള്ള ചെടികള്‍ തിന്നുതീര്‍ന്നപ്പോള്‍ ഞാന്‍ 





വീണയുടെ നാദത്തിനൊപ്പിച്ചു പാടുന്നവ 
ര്‍ക്ക്‌ അതെത്ര ഭയങ്കരമായിരിക്കും. ദാവീദിനെ 
പ്പോലെ അവര്‍ സംഗീതോപകരണങ്ങളില്‍ 
തങ്ങള്‍ക്കുവേണ്ടി പാട്ടു ക്രമപ്പെടുത്തുന്നു. 

വീഞ്ഞുകുടങ്ങളില്‍ നിന്നു കുടിക്കുകയും 
ഏറ്റവും നല്ല തൈലംകൊണ്ട്‌ തങ്ങളെ പൂശുക 
യും എന്നാല്‍ യോസേഫിന്‍െറ വിനാശത്തെ 
പ്പറ്റി ദു:ഖിക്കാതിരിക്കയും ചെയ്യുന്നവര്‍ക്ക്‌ 
അതെത്ര ഭയങ്കരമായിരിക്കും. 

"എന്നാല്‍ അവരുടെ നല്ലകാലം അവസാനി 
ക്കും. അവര്‍ പ്രവാസികളായി അന്യദേശത്തേ 
ക്കു കൊണ്ടുപോകപ്പെടും. “എന്‍റ യജമാന 
നായ യഹോവ സ്വയം ഒരു സത്യം ചെയ്തിരി 
ക്കുന്നു. സര്‍വശക്തനായ യഹോവയായ 
ദൈവം പറഞ്ഞത്‌ ഇതാകുന്നു: 

“യാക്കോബിന്‍െറ ഗര്‍വ്വത്തെ ഞാന്‍ വെറു 
ക്കുന്നു. അവന്‍െറ കോട്ടകളെയും ഞാന്‍ വെറു 
ക്കുന്നു. അതുകൊണ്ട്‌ നഗരവും അതിലുള്ള സക 
ലവസ്തുക്കളും ഞാന്‍ ശത്രുക്കളെ ഏല്‍പ്പിക്കും.” 








കുറച്ച്‌ യിസ്രായേലുകാര്‍ ജീവ 
നോടെ ബാക്കിയാവും 

പത്തുപേര്‍ ഒരു വീട്ടില്‍ ജീവനോടെ 
ബാക്കിയായാല്‍ അവര്‍ മരിക്കും. 10ഒരുവ൯ മരി 
ക്കുമ്പോള്‍ അവന്‍െറ ഏറ്റവും അടുത്ത ബന്ധു 
വും വേറൊരു ചാര്‍ച്ചക്കാരനും കൂടി അവന്‍െറ 
അസ്ഥികള്‍ വീട്ടില്‍നിന്നു പുറത്തേക്കു ചുമ 
ക്കുന്നതിനായി പൊക്കും. അന്നേരം ഒരുവന്‍ 
വീട്ടിനെറ ഉള്ളറകളിലുള്ള മറ്റേവനോടു ചോദി 
ക്കും, “ആരെങ്കിലും ഇനിയും നിന്നോടൊപ്പം 
ഉണ്ടോ?” 

അപ്പോള്‍ അവന്‍ പറയും, “ഇല്ല...” 

അപ്പോള്‍ ആദ്യത്തേവന്‍ പറയും, “ശബ്ദി 
ക്കാതെ! എന്തെന്നാല്‍ യഹോവയുടെ നാമം 
നാം ഉച്ചരിച്ചുകൂടാ.” 

1എന്നാല്‍ നോക്കിക്കോളൂ, യഹോവ കല്ലി 
ക്കും. എന്നിട്ട്‌ വലിയവീടിനെ തുണ്ടങ്ങളായും 
ചെറിയവീടിനെ നുറുക്കുകളായും അവന്‍ ഇടി 
ച്ചു തകര്‍ക്കും. 

കുതിരകള്‍ പാറപ്പുറത്തൂടെ ഓടാറുണ്ടോ? 
ആരെങ്കിലും കാളകളെ പൂട്ടി കടല്‍ ഉഴാറു 
ണ്ടോ? ഇല്ല. പക്ഷെ നിങ്ങള്‍ ന്യായത്തെ വിഷ 
മായും നന്മയുടെ പഴത്തെ കയ്പന്‍ചെടി 
യായും മാറ്റിയിരിക്കുന്നു. 

3ലേോ-ദെബാരില്‍* ആഹ്ളാദിക്കുന്നവര്‍ക്കും 
“നാം നമുക്കുവേണ്ടി നമ്മുടെ ഉനക്കുകൊണ്ട്‌ 
കര്‍ന്നയീം പിടിച്ചെടുത്തില്ലേ?” എന്നു പറയു 
ന്നവര്‍ക്കും അതെത്ര ഭയങ്കരമായിരിക്കും. 

14“ഹേ യിസ്രായേല്‍ഗുഹമേ, നോക്കിക്കോളൂ, 
ഞാന്‍ നിങ്ങള്‍ക്കെതിരെ ഒരു പുറംരാഷ്ട്രത്തെ 

















ലോ-ദെബാര്‍ 
സ്ഥലനാമം. 


“ഒന്നുമില്ല” എന്നര്‍ത്ഥമുള്ള ഒരു 


പറഞ്ഞു, “അയ്യോ, എന്‍െറ യജമാനനായ 
യഹോവേ, ദയവായി പൊറുക്കണേ! ഇത്രയ്ക്കു 
അശുവായ യാക്കോബ്‌ എങ്ങനെ ജീവന്‍ പുലര്‍ 
ത്തും? 

അപ്പോള്‍ യഹോവ അതേപ്പറ്റി തന്‍െറ 
മനസ്സു മാറ്റി. യഹോവ പറഞ്ഞു, “അതു സംഭ 
വിക്കുകയില്ല.” 


തീയുടെ ദര്‍ശനം 
എന്റെറ യജമാനനായ യഹോവ എന്നെ 
കാട്ടിത്തന്നത്‌ ഇതാകുന്നു: എന്‍റെ യഹോവ 
യായ ദൈവം ഒരു അഗ്നിയെ വിളിക്കുകയായി 
രുന്നു. അഗ്നി മഹാസമുദ്രത്തെ നശിപ്പിക്കുക 
യും പിന്നെ കരയെ നശിപ്പിക്കാന്‍ തുടങ്ങു 
കയും ചെയ്തു. അപ്പോള്‍ ഞാന്‍ പറഞ്ഞു, 
“അയ്യോ എന്‍െറ യഹോവയായ ദൈവമേ, 
ദയവായി നിര്‍ത്തണേ! ഇത്രയ്ക്കു അശുവായ 
യാക്കോബ്‌ എങ്ങനെ ജീവന്‍ പുലര്‍ത്തും?” 
SA യഹോവ അതേപ്പറ്റി തന്‍െറ മന 
സ്റുമാറ്റി. എന്‍റെ യഹോവയായ ദൈവം 
പറഞ്ഞു, “അതു സംഭവിക്കുകയില്ല.” 








തൂക്കുനൂലിന്‍െറ ദര്‍ശനം 

യഹോവ എന്നെ കാട്ടിത്തന്നത്‌ ഇതാകുന്നു: 
എന്റെറ യഹോവ തൂക്കുനൂല്‍ പിടിച്ചുപണിത 
ഒരു മതിലിനരികെ നില്‍ക്കുകയായിരുന്നു. അവ 
ന്‍െറ കയ്യില്‍ ഒരു തൂക്കുനൂലും ഉണ്ടായിരുന്നു. 
&അപ്പോള്‍ യഹോവ എന്നോടു പറഞ്ഞു, 
“ആമോസേ, നീ കാണുന്നതെന്താകുന്നു?” 

ഞാന്‍ പറഞ്ഞു, “ഒരു തൂക്കുനൂല്‍.” അപ്പോള്‍ 
യജമാനന്‍ എന്നോടു പറഞ്ഞു, “നോക്കൂ, 
എന്‍െറ ജനമായ യിസ്രായേലിന്‍െറ ഇടയ്ക്കു 
ഞാന്‍ ഒരു തൂക്കുനൂല്‍ ഇടുന്നു. ഇനി ഒരിക്കലും 
അവരെ ഞാന്‍ ഒഴിവാക്കയില്പ. യിസ്ഹാക്കി 
ന്‍െറ പൂജാമലകള്‍ തകര്‍ക്കപ്പെടും. യിസ്രായേ 
ലിന്‍െറെ ഉന്നതസ്ഥലങ്ങളും തകര്‍ക്കപ്പെടും. 
യൊരോബെയാമിന്‍െറ കുലത്തെ എന്‍റെ 
വാള്‍കൊണ്ട്‌ ആക്രമിച്ചു കൊല്ലുകയും 


ചെയ്യും.” 








അമസ്യാവ്‌ ആമോസിനെ 
തടയാന്‍ ശ്രമിക്കുന്നു 

10ബേഥേലിലെ പുരോഹിതനായ അമസ്ധ്യാ 
വ്‌ യിസ്രായേലിലെ യൊരോബെയാംരാജാ 
വിന്‌ ഈ സന്ദേശമയച്ചു: “യിസ്രായേല്‍ഗുൂഹ 
ത്തിന്‍െറ ഒത്ത നടുവില്‍വെച്ച്‌ ആമോസ്‌ നിന 
ക്കെതിരെ ഗൂഡാലോചന നടത്തിയിരിക്കുന്നു. 
അവന്‍െറ വാക്കുകള്‍ മുഴുവന്‍ വഹിക്കാന്‍ 
രാജ്യത്തിനു കഴിവില്ല. 1ആമോസ്‌ പറഞ്ഞത്‌ 
ഇതാകുന്നു: 'യൊരോബെയാം വാളാല്‍ മരിക്കു 
കയും യിസ്രായേല്‍ തീര്‍ച്ചയായും സ്വദേശത്തു 








ആമോസ്‌ 7:12-9:2 


നിന്ന്‌ തടവുകാരായി പിടിക്കപ്പെടുകയും 


EL 


ചെയ്യും. 
2അമസ്ധ്യാവ്‌ ആമോസിനോടു പറഞ്ഞു, 


“ഹേ, ദര്‍ശകാ, പോകുക, യെഹുദദേശത്തേക്കു 
ഓടിപ്പോകുക. നിന്‍െറ ഭക്ഷിക്കലും പ്രവചിക്ക 
ലും അവിടെ നടത്തിക്കൊള്‍ക. 3പക്ഷെ ഇനി 
ഒരിക്കലും നീ ബേഥേലില്‍ പ്രവചിക്കരുത്‌. 
കാരണം അത്‌ രാജാവിന്‍െറ വിശുദ്ധമന്ദിരവും 
രാജ്യത്തിന്‍െറ ആലയവുമാണ്‌.” 

14അപ്പോള്‍ ആമോസ്‌ അമസ്യാവിനോടു മറു 
പടി പറഞ്ഞു, “ഞാന്‍ ഒരു പ്രവാചകനായിരു 
ന്നില്ല. പ്രവാചകരുടെ കുടുംബത്തില്‍പ്പെട്ടവ 
നുമായിരുന്നില്ല. പകരം ഞാന്‍ ഒരു കാലിവളര്‍ 
ത്തുകാരനും കാട്ടത്തിക്കായ കീറുന്നവനുമായി 
രുന്നു. പക്ഷെ യഹോവ എന്നെ ആടുവളര്‍ത്തു 
കാരില്‍ നിന്നെടുത്തിട്ട്‌ എന്നോടു പറഞ്ഞു, 
“ചെന്ന്‌ യഹോവയുടെജനമായ യിസ്രായേ 
ലിനെതിരായി പ്രവചിക്കുക.” 16അതുകൊണ്ട്‌ 
ഇപ്പോള്‍ നീ യഹോവയുടെ സന്ദേശം കേള്‍ 
ക്കുക. നീ പറയുന്നു, “യിസ്രായേലിനെതിരെ 
പ്രവചിക്കരുത്‌, യിസ്ഹാക്കിന്‍െറ കുലത്തിനെ 
തിരെ പ്രസംഗിക്കരുത്‌” എന്ന്‌. 17അതുകൊണ്ട്‌ 
യഹോവ പറയുന്നത്‌ ഇതത്രെ: “നിന്‍െറ പത്തി 
നഗരത്തില്‍ ഒരു വേശ്യയായി പ്പോകും. നിന്‍െറ 
പുത്രന്മാരും പുത്രിമാരും വാളാല്‍ കൊല്ലപ്പെടും. 
അന്യര്‍ നിന്‍െറ നിലം അളന്നു പങ്കിട്ടെടുക്കും. 
നീ ഒരു വിദേശത്തുവെച്ച്‌ മരിച്ചുപോകും. 
യിസ്രായേലിനോ, സ്വദേശത്തുനിന്ന്‌ ദൂരെ 
പ്രവാസത്തിലേക്കു പോകേണ്ടിയും വരും.” 





പഴുത്ത പഴത്തിന്‍െറ ദര്‍ശനം 

ee യജമാനനായ യഹോവ എനിക്കു 

കാട്ടിത്തന്നത്‌ ഇതാകുന്നു: ഒരു കുട്ടപഴുത്ത 
പഴം. യഹോവ എന്നോടു പറഞ്ഞു, “ആമോ 
സേ നീ കാണുന്നതെന്ത്‌?” 

ഞാന്‍ പറഞ്ഞു, “ഒരു കുട്ട പഴുത്ത പഴം.” 

അപ്പോള്‍ യഹോവ എന്നോടു പറഞ്ഞു, 
“എന്റെ ജനമായ യിസ്രായേലിന്‍െറ അന്ത്യം 
എത്തിക്കഴിഞ്ഞു, ഇനിയും ഞാന്‍ അവരുടെ 
പാപങ്ങള്‍ കണ്ടില്ലെന്നു നടിക്കില്ല. ആ ദിവ 
സം ആലയത്തിലെ പാട്ടുകള്‍ നിലവിളിയായി 
ത്തീരും എന്ന്‌ എന്‍െറ യജമാനനായ യഹോവ 
പറയുന്നു. ശവങ്ങള്‍ എമ്പാടുമുണ്ടാകും. അവ 
നാലുപാടും ചിതറിക്കിടക്കുന്നുണ്ടാകും. ശബ്ദി 
ക്കരുത്‌!” 








യിസ്രായേലിലെ കച്ചവടക്കാര്‍ക്കു 
പണമുണ്ടാക്കുന്നതില്‍ മാത്രമേ 
താല്ലര്യമുള്ളു 

എളിയവരെ കാല്‍ക്കീഴിലിട്ടു ചവിട്ടുകയും 
രാജ്യത്ത്‌ ദരിദ്രരെ കൊന്നൊടുക്കുകയും ചെയ്യു 
ന്നവരേ, ഇതു കേള്‍ക്കുക; 

ഞങ്ങള്‍ക്കു ധാന്യം വില്‍ക്കുന്നതിന്‌ അമാ 
വാസിആഘോഷങ്ങള്‍ എപ്പോള്‍ കഴിയും, 
നമ്മുടെ പണ്ടകശാലകള്‍ തുറന്ന്‌ ധാന്യം വില്‍ 
ക്കുന്നതിന്‌ ശബ്ബത്ത്‌ എപ്പോള്‍ കഴിയും? 
അപ്പോള്‍ ഞങ്ങള്‍ ജനങ്ങള്‍ക്ക്‌ അളവു കുറച്ചു 
കൊടുക്കുകയും വിലകൂട്ടുകയും കള്ളത്തുലാ 
സുകൊണ്ടു പറ്റിക്കുകയും ചെയ്തേക്കാം; 

അപ്പോള്‍ ഞങ്ങള്‍ എളിയവരെ വെള്ളിക്കും 
ദരിദ്രരെ ഒരു ജോടി ചെരിപ്പിന്‍െറ വിലയ്ക്കും 
വാങ്ങുകയും തറയില്‍ തൂവിപ്പോയ അഴുക്കു 
ഗോതമ്പ്‌ വില്‍ക്കുകയും ചെയ്യും,” എന്നു പറ 
യുന്നവരേ; 








880 


യഹോവ യാക്കോബിന്‌ ഇത്രമാത്രം അവ 
ന്‍െറ നാമത്തില്‍; യാക്കോബിന്‍െറ അഭിമാനം 
വാഗ്ദാനം ചെയ്തിട്ടുണ്ട്‌: “അവര്‍ ചെയ്ത 
ഒരൊറ്റ ദുഷ്പ്രവൃത്തിയും ഞാന്‍ ഒരിക്കലും മറ 
ക്കയില്ല. 

ഇതു കാരണം ഭൂമി വിറയ്ക്കുകയും അതി 
ലുള്ള സകലജീവികളും വിലപിക്കുകയും 
ദേശംമുഴുവനും ഈജിപ്തിലെ നൈല്‍നദിയെ 
പ്പോലെ ഉയരുകയും അങ്ങോട്ടുമിങ്ങോട്ടും ഉല 
ഞ്ഞതിനുശേഷം വീണ്ടും താഴുകയും ചെയ്യുക 
യില്ലേ?” 

9എനന്‍െറെ യഹോവ പറയുന്നു, “ആ സമയത്ത്‌ 
ഞാന്‍ സൂര്യനെ ഉച്ചയ്ക്കു അസ്തമിപ്പിക്കുക 
യും ഭൂമിയെ പകലില്‍ ഇരുട്ടിക്കുകയും ചെയ്യും. 

10“നിങ്ങളുടെ ഉത്സവങ്ങളെ മരിച്ചവര്‍ക്കുവേ 
ണ്ടിയുള്ള ഒരു വിലാപവേളയായി ഞാന്‍ മാറ്റും. 
നിങ്ങളുടെ പാട്ടുകളെ വിലാപനങ്ങളായും 
ഞാന്‍ മാറ്റും. സകലരിലും ഞാന്‍ വ്യസന 
വസ്ത്രങ്ങള്‍ ചാര്‍ത്തിക്കും. എല്ലാ തലകളെയും 
ഞാന്‍ മുണ്ഡനം ചെയ്യിക്കും. അതിനെ ഞാന്‍ 
നിങ്ങളുടെ ഏകപൂത്രനുവേണ്ടിയുള്ള വിലാ 
പം പോലെയും അതിന്‍െറ അവസാനം കയ്പു 
ള്ള ഒരു ദിവസം പോലെയുമാക്കും.” 














ദൈവത്തിന്‍െറ വാക്കിനുവേണ്ടി 
വിശക്കുന്ന ഒരു ഭയങ്കര 
കഷ്ടകാലം വരുന്നു 
1 എന്‍െറ യഹോവ പറയുന്നു, 

“നോക്കൂ, രാജ്യത്ത്‌ ഞാന്‍ പട്ടിണിവരുത്തു 
ന്ന കാലം അടുത്തിരിക്കുന്നു; അപ്പത്തിനു 
വേണ്ടിയുള്ള വിശപ്പോ വെള്ളത്തിനുവേണ്ടി 
യുള്ള ദാഹമോ അല്ല, യഹോവയുടെ വാക്കു 
കള്‍ കേള്‍ക്കാനുള്ള ആര്‍ത്തി. 

12അവര്‍ മദ്ധ്യധരണിക്കടല്‍മുതല്‍ ചാവു 
കടല്‍വരെയും വടക്കുമുതല്‍ കിഴക്കുവരെയും 
ഉഴന്നു നടക്കും. യഹോവയുടെ സന്ദേശം തേടി 
ക്കൊണ്ട അവര്‍ പിന്നോട്ടും മുന്നോട്ടും അലയും. 
എന്നാല്‍ അവര്‍ അത്‌ കണ്ഞടെത്തുകയുമില്പ. 

13ആ സമയത്ത്‌ സുന്ദരികളായ യുവതികളും 
യുവാക്കളും ബോധംകെട്ടു വീഴും. ശമര്യയുടെ 
തെറ്റിനെപ്പിടിച്ച്‌ ആണയിടുകയും, “ഹേ, 
ദാന്‍, നിന്‍െറ ദൈവം ജീവിക്കുന്നത്‌ നേരെ 
ങ്കില്‍,” എന്നും “ബേര്‍-ശേബയിലെ ദൈവം 
ജീവിക്കുന്നത്‌ നേരെങ്കില്‍” എന്നും ആണയിടുക 
യും ചെയ്യുന്നവന്‍ ഇനി ഒരിക്കലും നിവരാത്ത 
വണ്ണം വീണു പോകും.” 








യാഗപീഠത്തിനരികെ നില്‍ക്കുന്ന 
യഹോവയുടെ ദര്‍ശനം 
എന്‍െറ യജമാനന്‍ യാഗപീഠത്തി നരികെ 


നില്‍ക്കുന്നതു ഞാന്‍ കണ്ടു. അവന്‍ 
പറഞ്ഞു, 
“ഉമ്മറപ്പടിപോലും ഇളകിപ്പോകേണ്ടതി 





നായി തൂണുകളുടെ ഉചിക്കുതന്നെ അടിക്കുക. 
തൂണുകള്‍ ജനങ്ങളുടെ തലയില്‍ വീഴേണ്ടതിന്‌ 
അവ തകര്‍ക്കുക. ബാക്കിയുള്ളവരെ ഞാ൯ 
വാൾകൊണ്ടു കൊല്ലും. ഒരുവനും കടന്നുകള 
യില്ല. ഒരുവനും രക്ഷപ്പെടുകയിലച്ല. 

അവര്‍ പാതാളത്തില്‍ തുരന്നുചെന്നാല്‍ 
എന്‍െറ കൈ അവിടെനിന്ന്‌ അവരെ പിടിക്കും. 
അവര്‍ ആകാശത്തിലേക്കു കയറിച്ചെന്നാല്‍ 
ഞാന്‍ അവിടെനിന്ന്‌ അവരെ ഇറക്കും. 











ശമര്യയുടെ തെറ്റിനെ ശമര്യയിലെ പശുക്കൂട്ടി 
ദൈവം. 


S881 


അവര്‍ കര്‍മ്മേല്‍മലയുടെ ഉച്ചിയില്‍ ഒളി 
ച്ചാല്‍ ഞാന്‍ അവിടെനിന്ന്‌ അവരെ തെരഞ്ഞു 
പിടിക്കും. അവര്‍ എന്നെവെട്ടിച്ച്‌ കടലിന്‍െറ 
അടിയില്‍ ചെന്നൊളിച്ചാല്‍ ഞാന്‍ കടല്‍ഭൂത 
ത്തോടു കല്ലിച്ച്‌ അവരെ കടിപ്പിക്കും. 

ദ്അവര്‍ അവളുടെ ശത്രുക്കളാല്‍ പ്രവാസിക 
ളായി പിടിക്കപ്പെടുന്നുവെങ്കില്‍ ഞാന്‍ വാളി 
നോടു കല്ലിച്ച്‌ അവരെ അവിടെ കൊല്ലിക്കും. 
ഗുണത്തിനല്ല, പിന്നെയോ, ദ്രോഹത്തിനായി 
ഞാന്‍ അവരുടെമേല്‍ എന്‍റെ നോട്ടം ഉറപ്പി 
ക്കും.” 


ശിക്ഷ ജനത്തെ നശിപ്പിക്കും 

എന്‍െറ യജമാനനും സര്‍വ്വശക്തനുമായ 
യഹോവ ഭൂമിയെ തൊടുമ്പോള്‍, അത്‌ ഉരുകുക 
യും അതില്‍വസിക്കുന്ന സകലമനുഷ്യരും 
വിലപിക്കുകയും ആ ദേശം മുഴുവനും ഈജി 
പ്തിലെ നൈല്‍നദിയെപ്പ്പോലെ ഉയരുകയും 
താഴുകയും ചെയ്യും. 

യഹോവ സ്വര്‍ഗ്ലുങ്ങളില്‍ അവന്‍െറ മാളിക 
മുറികള്‍ പണിയുകയും ഭൂമിക്കുമുകളില്‍ അവ 
ന്‍െറ ആകാശമണ്ഡപം തീര്‍ക്കുകയും ചെയ്തു. 
അവന്‍ കടലിലെ വെള്ളങ്ങളെ വിളിക്കുകയും 
അവയെ ഭൂമിയുടെമേല്‍ ഒഴിക്കുകയും ചെയ്യു 
ന്നു. യഹോവ എന്നത്രെ അവന്‍െറ നാമം. 

















യഹോവ യിസ്രായേലിന്‍െറ നാശം 
ഉറപ്പുകൊടുക്കുന്നു 

"യഹോവ പറയുന്നു, “യിസ്രായേലുകാരേ, 
നിങ്ങള്‍ എനിക്കു എത്യോപൃക്കാരെപ്പോലെ 
യാണ്‌. യിസ്രായേലിനെ ഈജിപ്തില്‍നിന്നും 
ഫെലിസ്ത്യരെ കഫ്തോരില്‍നിന്നും അരാ 
മൃരെ കീറില്‍നിന്നും ഞാന്‍ കൊണ്ടുവന്നു.” 

നോക്കു, എന്‍െറ യജമാനനായ യഹോവ 
പാപമുള്ള രാഷ്ട്രത്തെ ദര്‍ശിക്കുന്നു. യഹോവ 
പറയുന്നു, “ഞാന്‍, യഹോവ, അതിനെ ഭൂമുഖ 
ത്തുനിന്നു നശിപ്പിക്കും.” എന്നാല്‍ യാക്കോബു 
ഗൃഹത്തെ മുഴുവന്‍ നശിപ്പിക്കയില്ല. 

നോക്കിക്കോളൂ, ഞാന്‍ ഒരു കല്പന കൊടുക്കു 
കയാണ്‌. എല്ലാ രാഷ്ട്രങ്ങളുടെയും ഇടയില്‍ 





ആമോസ്‌ 9:3-15 


നിന്ന്‌ യിസ്രായേലിനെ ധാന്യം അരിപ്പയിലിട്ട 
അരിക്കുന്നതുപോലെ ഞാന്‍ അരിക്കും. ഒരൊറ്റ 
ച്ചരലും ഉനര്‍ന്നു താഴെ വീഴുകയില്ല. 

10ആപത്ത്‌' ഞങ്ങളെ അടുക്കുകയോ പിടിക്കു 
കയോ ഇല്ല എന്നു പറയുന്ന എന്‍െറ ജനത്തി 
ന്‍െറ ഇടയിലെ സകലപാപികളും വാളാല്‍ 
മരിക്കും.” 





രാജ്യം പുസസ്ഥാപിക്കുമെന്ന്‌ ദൈവം 

ഉറപ്പു കൊടുക്കുന്നു 

11“ആ സമയം ദാവീദിന്‍റെ തകര്‍ന്ന കൂടാരം 

ഞാന്‍ വീണ്ടും ഉയര്‍ത്തും. കൂടാരത്തിനെറ ചുമ 

രുകളിലുള്ള വിള്ളലുകള്‍ ഞാന്‍ അടയ്ക്കും. 

അതിന്‍റെ കേടുപാടുകള്‍ ഞാന്‍ തീര്‍ക്കും. 

വളരെപ്പണ്ടുണ്ടായിരുന്നതുപോലെ അതിനെ 
പുതുക്കിപ്പണിയുകയും ചെയ്യും. 


12എന്തിനെന്നാല്‍ എദോമിന്‍െറയും ഒരിക്കല്‍ 
എനന്‍്റതായിരുന്ന സകലരാഷ്ട്രങ്ങളുടെയും 
അവശേഷം യിസ്രായേല്‍ ഒരു പക്ഷേ കയ്യട 
ക്കിയേക്കാം,” എന്ന്‌ ഇതു സംഭവിപ്പിക്കുന്ന 
യഹോവ പറയുന്നു. 

13യഹോവ പറയുന്നു, “ഉഴുന്നവന്‍ കൊയ്യു 
ന്നവന്‍െറയും വിതയ്ക്കുന്നവന്‍ മുന്തിരി ചവി 
ട്ടുന്നവന്‍െറയും ഒപ്പമെത്തുന്ന കാലം വരികയാ 
ണ്‌. കുന്നുകളില്‍നിന്നും മലകളില്‍നിന്നും മധു 
രമുള്ള വീഞ്ഞ്‌ ഒഴുകുകയും എല്ലാ കുന്നുകളും 
അതൊഴുക്കുകയും ചെയ്യും. 

4എൃനന്‍െറെ ജനമായ യിസ്രായേലിന്‍റെ 
ഐശ്വര്യം ഞാന്‍ തിരിച്ചുകൊണ്ടു വരും. അവര്‍ 
വ൯ന്‍നഗരങ്ങള്‍ പണിത്‌ അവയില്‍ പാര്‍ക്കും. 
അവര്‍ മുന്തിരിവയലുകള്‍ ഉണ്ടാക്കി അവ 
യുടെ വീഞ്ഞുകുടിക്കുകയും തോട്ടങ്ങളുണ്ടാ 
ക്കി അവയുടെ പഴങ്ങള്‍ തിന്നുകയും ചെയ്യും. 

ഞാന്‍ അവരെ അവരുടെ ദേശത്ത്‌ നടും. 
ഞാന്‍ അവര്‍ക്കു കൊടുത്ത ദേശത്തുനിന്ന്‌ 
അവര്‍ ഇനി ഒരിക്കലും പറിച്ചെടുക്കപ്പെടുക 
യില്ല” എന്ന്‌ നിന്‍റെ ദൈവമായ യഹോവ 
പറയുന്നു. 





882 


ഒബെദ്യാവ്‌ 


എദോം ശിക്ഷിക്കപ്പെടും 

ഒബെദ്യാവിന്‍െറ ദര്‍ശനമാണിത്‌. എദോമിനെ 
പ്പറ്റി എന്‍െറ യജമാനനായ യഹോവ ഇങ്ങനെ 
പറയുന്നു. യഹോവയായ ദൈവത്തില്‍നിന്നും 
ഒരു വര്‍ത്തമാനം ഞങ്ങളറിഞ്ഞു. രാജ്യങ്ങള്‍ക്കി 
ടയിലേക്ക്‌ ഒരു ദൂതന്‍ അയയ്ക്കപ്പെട്ടിരിക്കുന്നു. 
അവന്‍ പറഞ്ഞു, “നമുക്ക്‌ എദോമിനോടു യുദ്ധ 
ത്തിനു പോകാം.” 








യഹോവ എദോമിനോടു 
സംസാരിക്കുന്നു 
2“എദോമേ, നിന്നെ ഞാന്‍ ഏറ്റവും ചെറിയ 
രാഷ്ട്രമാക്കും. എല്ലാവരും നിന്നെ വളരെ വെറു 
ക്കും. 
നിറ്റ അഹന്ത നിന്നെ ഭോഷനാക്കിയിരി 
ക്കുന്നു. പാറയ്ക്കിടയിലെ ഗുഹകളില്‍ നീ 
വസിക്കുന്നു. നിന്‍െറ ഭവനം കുന്നിന്‍മുകളില്‍. 
അതിനാല്‍ “ആര്‍ക്കുമെന്നെ നിലത്തിറക്കാനാ 
വില്ല” എന്നു നീ സ്വയം പറയുന്നു.” 








എദോം താഴെയിറക്കുപ്പെടും 

യഹോവയായ ദൈവം പറയുന്നു: “നീ പരു 
Pek rg ഉയരത്തില്‍ പറക്കുകയും നക്ഷ 
തങ്ങള്‍ക്കിടയില്‍ കൂടുവയ്ക്കുകയും ചെയ്താ 
ലും നിന്നെ ഞാനവിടെനിന്നും ഇറക്കിക്കൊണ്ടു 
വരും.” 

തീര്‍ച്ചയായും നീ നശിപ്പിക്കപ്പെടും! കള്ള 
ന്മാര്‍ നിന്‍െറയടുത്തേക്കു വരും! കൊള്ളക്കാര്‍ 
രാത്രിയില്‍ വരും! ആവശ്യമുള്ളതെല്ലാം അവര്‍ 
കവരും! പണിക്കാര്‍ നിന്‍െറ മുന്തിരി പറിക്കു 
മ്പോള്‍ അവര്‍ കുറച്ചുമുന്തിരി പിറകില്‍ ഉപേ 
ക്ഷിച്ചിട്ടു പോകും. 

പക്ഷേ ശത്രു ഏശാവിന്‍െറ രഹസ്യനിധി 





കള്‍ക്കുവേണ്ടി പരതുകയും അതുകണ്ടെത്തു 
കയും ചെയ്യും അവര്‍ 
നിന്നെ വഞ്ചിക്കുകയും തോല്ലിക്കുകയും 


ചെയും! 
"നിന്‍റെ സഖ്യത്തിലുള്ളവരെല്ലാം നിന്നെ 


ദേശത്തിനു പുറത്താക്കും. നിന്നോടു സമാധാ 
നത്തില്‍ കഴിയുന്നവര്‍ നിന്നെ കുടുക്കുകയും 
തെറ്റായകാര്യങ്ങള്‍ ചെയ്യിക്കുകയും ചെയ്യും. 
നിന്‍െറ സഖ്യകക്ഷികള്‍ നിനക്കായി ഒരു 
കെണി ആലോചിക്കുകയാണ്‌. അവര്‍ പറയു 
ന്നു, “അവനൊന്നും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല.” 
യഹോവ പറയുന്നു, “അന്ന്‌ എദോമിലെ 
ജ്ഞാനികളെ ഞാന്‍ നശിപ്പിക്കും. ഏശാവി 
ന്‍െറ പര്‍വൃതത്തിലെ ബുദ്ധിമാന്മാരെ ഞാന്‍ 
നശിപ്പിക്കും. 
ടതമാനേ, നിന്‍െറ വീരന്മാര്‍ ഭയപ്പെടും. 
ഏശാവിന്റെ പര്‍വ്വതത്തിലുള്ളവരെല്ലാം നശി 
പ്പിക്കപ്പെടും. അസംഖ്യംപേര്‍ കൊല്ലപ്പെടും. 
10നീ അപമാനംകൊണ്ട്‌ മൂടപ്പെടും. നീ 
എന്നന്നേക്കുമായി നശിപ്പിക്കപ്പെടുകയും ചെ 
യൂം. എന്തെന്നാല്‍ നിന്റെ സഹോദരനായ 
യാക്കോബിനോടു നീ വളരെ ക്രൂരനായിരുന്നു. 














വീനീ യിസ്രായേലിന്‍റെ ശത്രുക്കളോടു 
ചേര്‍ന്നു. യിസ്രായേലിന്‍റെ നിധികള്‍ അന്യര്‍ 
കൊണ്ടുപോയി. വിദേശികള്‍ യിസ്ധായേലി 
ന്‍െറ നഗരകവാടം കടന്നെത്തി. യെരുശലേം 
നഗരത്തെ അവര്‍ നറുക്കിട്ട്‌ പങ്കുവച്ചു. 
അപ്പോള്‍ നീ നിന്‍െറപങ്കും കാത്ത്‌ അവിടെ 
അവരോടൊപ്പംതന്നെ ഉണ്ടായിരുന്നു. 

2സഹോദരനന്‍െറ ദുരിതത്തില്‍ നീ ചിരിച്ചു. 
നീ അങ്ങനെ ചെയ്യരുതായിരുന്നു. അവര്‍ 
യെഹൂദയെ തകര്‍ത്തപ്പോള്‍ നീ സന്തോഷിച്ചു. 
നീ അങ്ങനെ ചെയ്യരുതായിരുന്നു. അവരുടെ 
ദൂരിതദിനത്തില്‍ നീ വീമ്പിളക്കി. നീ അങ്ങനെ 
ചെയ്യരുതായിരുന്നു. 

13നീ എന്‍െറ ജനതയുടെ നഗരകവാടം കട 
ക്കുകയും അവരുടെ പ്രശ്നങ്ങളില്‍ പരിഹസി 
ക്കുകയും ചെയ്തു. നീ അങ്ങനെ ചെയ്യരുതായി 
രുന്നു. അവരുടെ ദുരിതകാലത്ത്‌ അവരുടെ 
നിധികള്‍ നീ കൊള്ളയടിച്ചു. നീ അങ്ങനെ 
ചെയ്യരുതായിരുന്നു. 








4കവലകളില്‍നിന്നു രക്ഷപ്പെടാന്‍ ശ്രമിച്ച 
വരെ നീ വധിച്ചു. നീ അങ്ങനെ ചെയ്യരുതായി 
രുന്നു. ജീവനോടെ രക്ഷപ്പെട്ടവരെ നീ പിടി 
കൂടി. നീ അങ്ങനെ ചെയ്യരുതായിരുന്നു. 

15എല്പാവര്‍ക്കൂമായുള്ള യഹോവയുടെദിനം 
ഉടന്‍ എല്ലാ രാഷ്ട്രങ്ങളുടെമേലും വരും. 
അപ്പോള്‍, നീ മറ്റുള്ളവരോടു ചെയ്ത തിന്മകള്‍ 
നിനക്കു സംഭവിക്കും. അതേ ദുരിതങ്ങള്‍ 
നിന്‍െറ സ്വന്തം തലയില്‍ വന്നു പതിക്കും. 

1 എന്തുകൊണ്ടെന്നാല്‍, എന്‍െറ വിശുദ്ധപര്‍ 
വൃതത്തില്‍ നീ രക്തം ചിതറിച്ചു.“ അതിനാല്‍ 
മറ്റു രാഷ്ട്രങ്ങള്‍ നിന്‍െറ രക്തം ചിതറിക്കും. 
നീ വധിക്കപ്പെടും. അത്‌ നീ ഒരിക്കലും ജീവിച്ചി 
രുന്നിട്ടില്ലാത്തതുപോലെ ആയിരിക്കും. 

പക്ഷേ അതിജീവിക്കുന്നവര്‍ സീയോന്‍മല 
യില്‍ അവശേഷിക്കും. അവര്‍ എന്‍െറ വിശുദ്ധ 
രായിരിക്കും. യാക്കോബിന്‍െറജനത അവര്‍ക്കു 
ണ്ടായിരുന്നത്‌ തിരികെപ്പിടിക്കും. 

18താക്കോബിന്‍െറെ കുടുംബം തീപോലെയാ 
കും. യോസേഫിന്‍െറജനത നാളം പോലെയും. 
പക്ഷേ ഏശാവിന്‍െറജനത ചാരംപോലെയാ 
യിത്തീരും. യെഹൂദക്കാര്‍ എദോമിനെ ചുട്ടെ 
രിക്കും. യെഹൂദക്കാര്‍ എദോമിനെ നശിപ്പിക്കും. 
അനന്തരം ഏശാവിനന്‍െറ രാജ്യത്ത്‌ ആരും അവ 
ശേഷിക്കില്ല.” എന്തുകൊണ്ടെന്നാല്‍ യഹോവ 
യായ ദൈവമാണിതു പറഞ്ഞത്‌. 

19”അനന്തരം നെഗവുകാര്‍ ഏശാവിന്റെ 
പര്‍വ്വതത്തില്‍ വസിക്കും. താഴ്വരയിലുള്ളവര്‍ 
ഫെലിസ്ത്യദേശത്തെ കൈക്കലാക്കും. എഫ്ര 
യീമിന്‍െറയും ശമര്യയുടെയും ദേശത്ത്‌ അവര്‍ 
വസിക്കും. ഗിലെയാദ്‌ ബെന്യാമീന്‍േറതാകും. 












































രക്തം ചിതറിച്ചു “അവര്‍ എന്‍െറ വിശുദ്ധപര്‍വ്വത 
ത്തില്‍ മദ്യം പഠനം ചെയ്തു. അതിനാല്‍ മറ്റെല്ലാ 
രാഷ്ട്രങ്ങളും എന്‍െറ കോപത്തിന്‍െറ പാത്രത്തില്‍ 
നിന്നും കുടിയ്ക്കും എന്നര്‍ത്ഥം. 


883 ഒബദ്യാവ്‌ 20-21 


20യിസ്രായേല്‍ജനത തങ്ങളുടെ ഭവനങ്ങളില്‍ 
നിന്നു പുറത്താക്കപ്പെട്ടിരുന്നു. എന്നാല്‍ അവര്‍ 
സാരെഫാത്ത്‌ വരെയുള്ള കനാ൯ദേശം സ്വന്ത 
മാക്കും. യെഹൂദക്കാര്‍ യെരൂശലേമില്‍നിന്നും 
സെഫാരാദിലേക്കുമാറ്റപ്പെട്ടിരുന്നു.എന്നാലവര്‍ 


ക്കു നെഗവിനന്‍്െറെനഗരങ്ങള്‍ ലഭിക്കും. 
2വിജയികള്‍ ഏശാവിനന്‍െറെ മലകളില്‍ വസി 
ക്കുന്നവരെ ഭരിക്കാന്‍ സീയോന്‍ മലയിലേക്കു 
കയറും. രാജ്യം യഹോവയുടേതായിരിക്കുകയും 


ചെയ്യും. 


884 


യോനാ 


ദൈവം വിളിക്കുകയും യോനാ പാലായനം 
ചെയ്യുകയും ചെയ്യുന്നു 

അമിത്ഥായുടെ പുത്രനായ യോനയോടു* 

യഹോവ സംസാരിച്ചു. യഹോവ പറഞ്ഞു, 
2“നീനെവേ* ഒരു വലിയ നഗരമാണ്‌. അവിട 
ത്തുകാര്‍ ചെയ്യുന്ന അനവധി ദുഷ്ടതകളെപ്പറ്റി 
ഞാന്‍ കേട്ടിരിക്കുന്നു. അതിനാല്‍ ആ നഗരത്തി 
ലേക്കുചെന്നു അവരോടു തിന്മകള്‍ ചെയ്യുന്നത 
വസാനി പ്പിക്കാന്‍ പറയുക.” 

ദൈവത്തെ അനുസരിക്കാന്‍ യോനയ്ക്കു 
താല്‍പ്പര്യമുണ്ടായിരുന്നില്ല. അതിനാലയാള്‍ 
യഹോവയില്‍നിന്നും ഓടിയകലാനാണു 
ശ്രമിച്ചത്‌. അയാള്‍ യോപ്പയിലേക്കു* പോയി. 
അവിടെ, വളരെ ദൂരെയുള്ള തര്‍ശീശിലേക്കു * 
പോകുന്ന ഒരു കപ്പല്‍ അയാള്‍ കണ്ടു. അയാള്‍ 
യാത്രക്കൂലി കൊടുത്ത്‌ കപ്പലില്‍ യാത്ര തിരി 
ച്ചു. ആ കപ്പലിലെ യാത്രക്കാരോടൊപ്പം തര്‍ശീ 
ശിലേക്കു പോകുവാനും യഹോവയില്‍നിന്ന്‌ 
ഓടിയകലുവാനും അയാള്‍ നിശ്ചയിച്ചു. 





കൊടുങ്കാറ്റ്‌ 
എന്നാല്‍ യഹോവ സമുദ്രത്തിലേക്കു വലി 
യൊരു കൊടുങ്കാറ്റിനെ അയച്ചു. കാറ്റ്‌ സമുദ്ര 
ത്തെ ഇളക്കിമറിച്ചു. അതിശക്തമായ കാറ്റായി 
രുന്നതിനാല്‍ കപ്പല്‍ പിളര്‍ന്നു പോകാറായി. 
കപ്പല്‍ മുങ്ങിപ്പോകാതിരിക്കാ൯ന്‍ അതിന്‍െറ 
ഭാരം കുറയ്ക്കണമെന്നു നാവികര്‍ നിശ്ചയിച്ചു. 
അതിനാലവര്‍ ചരക്കുകളെടുത്ത്‌ സമുദ്രത്തി 
ലേക്കെറിയാന്‍ തുടങ്ങി. നാവികര്‍ വല്ലാതെ 
ഭയന്നിരുന്നു. ഓരോരുത്തരും തങ്ങളുടെ ദൈവ 
ത്തെ വിളിച്ചു പ്രാര്‍ത്ഥിക്കാന്‍ തുടങ്ങി. യോന 
യാകട്ടെ കപ്പലിന്‍െറ താഴത്തെ തട്ടിലേക്കു കിട 
ക്കാന്‍ പോയിരുന്നു. അയാള്‍ ഉറങ്ങുകയായി 
രുന്നു. കപ്പിത്താന്‍ യോനയെ കാണുകയും 
അയാളെ വിളിച്ചുണര്‍ത്തുകയും ചെയ്തു, 
“എഴുന്നേല്‍ക്ക്‌! നീ എന്താണുറങ്ങുന്നത്‌? 
നിന്‍െറ ദൈവത്തോടു പ്രാര്‍ത്ഥിക്കുക! ഒരു 
പക്ഷേ നിന്‍െറ ദൈവം നിന്‍െറ പ്രാര്‍ത്ഥന 

കേട്ട നമ്മെ രക്ഷിച്ചേക്കാം!” 


ഈ കൊടുങ്കാറ്റിന്‍െറ കാരണമെന്ത്‌? 
അപ്പോള്‍ അവര്‍ പരസ്പരം പറഞ്ഞു, 
“ഇനി നമുക്ക്‌, ഈ കുഴപ്പങ്ങളുണ്ടാകാ൯ന്‍ കാരണ 
മെന്തെന്നറിയാ൯ നറുക്കിട്ടു നോക്കാം.” 








യോനാ 2 രാജാ. 14:25 ല്‍ പറയുന്ന അതേ 
പ്രവാചകനാവാം ഇത്‌. 


നീനേവാ അശ്ലൂരിന4െറ തലസ്ഥാനം. അശ്ശൂരിന്‍െറ 
സൈന്യം ബി. സി. 723-721-ല്‍ വടക്കന്‍ യിസ്രായേല്‍ 
നശിപ്പിച്ചു. 








യോപ്പ മധ്യധരണ്യാഴിക്കു 
യിസ്രായേലിലെ ഒരു തീരദേശപട്ടണം. 


ചേര്‍ന്നുള്ള 


തര്‍ശീശ്‌ സ്പെയിനിലെ ഒരു പട്ടണമാവാം ഇത്‌. 
യോനയ്ക്കു ചെന്നെത്താവുന്നത്ര അകലത്തിലാ 
ണത്‌. യിസ്ധ്രായേലിനു കിഴക്കായിരുന്നു ഈ പട്ടണം. 


അതിനാല്‍ അവര്‍ നറുക്കിട്ടു. യോനാ കാരണ 
മാണ്‌ ദുരിതങ്ങളുണ്ടായതെന്നു അവര്‍ മനസ്സി 
ലാക്കി. “അപ്പോള്‍ അവര്‍ യോനയോടു പറ 
ഞ്ഞു, “നിന്‍െറ തെറ്റുമൂലമാണ്‌ ഞങ്ങള്‍ക്ക്‌ ഈ 
അനര്‍ഥങ്ങളൊക്കെ ഉണ്ടായത്‌! അതിനാല്‍, നീ 
ചെയ്ത തെറ്റെന്താണെന്നു പറയുക. നിന്‍െറ 
തൊഴിലെന്താണ്‌ നീ എവിടെ നിന്നാണു വരു 
ന്നത്‌? നിന്‍െറ രാജ്യമേതാണ്‌? നിന്‍െറ ജനത 
ആരാണ്‌?” 

യോനാ അവരോടു പറഞ്ഞു, “ഞാനൊരു 
എബ്രായനാണ്‌ (യെഹൂദന്‍). സമുദ്രവും കര 
യും സൃഷ്ടിച്ച സ്വര്‍ഗ്ഗത്തിലെദൈവമാകുന്ന 
യഹോവയെ ഞാന്‍ ആരാധിക്കുന്നു.” 

10താ൯ യഹോവയില്‍നിന്നും പാലായനം 
ചെയ്യുകയായിരുന്നുവെന്നു യോനാ അവരോടു 
പറഞ്ഞു. ഇതറിഞ്ഞപ്പോള്‍ അവര്‍ വല്ലാതെ 
ഭയന്നു. അവര്‍ യോനയോടു ചോദിച്ചു, 
“നിന്‍െറ ദൈവത്തിനെതിരെ നീ എന്തനര്‍ത്ഥ 
മാണു ചെയ്തത്‌?” 

കൊടുങ്കാറ്റും സമുദ്രത്തിലെ തിരമാലകളും 
കുടുതല്‍ ശക്തമായിക്കൊണ്ടിരുന്നു. അതിനാല്‍ 
അവര്‍ യോനയോടു ചോദിച്ചു, “സ്വരക്ഷയ്ക്കു 


ഞങ്ങളെന്താണു ചെയ്യേണ്ടത്‌? സമുദ്രത്തെ 
ശാന്തമാക്കാന്‍ ഞങ്ങള്‍ നിന്നെ എന്തുചെയ്യ 
ണം?” 


12യോനാ അവരോടു പറഞ്ഞു, “ഞാന്‍ തെറ്റു 
ചെയ്തതുകൊണ്ടാണ്‌ കടലില്‍ കൊടുങ്കാറ്റു 
ണ്ടായതെന്നു ഞാനറിയുന്നു. അതിനാലെന്നെ 
കടലിലേക്കെറിയുക. അത്‌ ശാന്തമായിക്കൊ 
ളും.” 

ee അയാളെ കടലിലേക്കെറിയാന്‍ 
അവരിഷ്്‌ടപ്പെട്ടില്ല. അവര്‍ കപ്പല്‍ തിരികെ 
തുറമുഖത്തേക്കടുപ്പിക്കാ൯ന്‍ ശ്രമിച്ചെങ്കിലും 
സാധിച്ചില്ല. കാറ്റും തിരയും അതിശക്തമായി 
രുന്നു. പോരെങ്കില്‍ അവ കൂടുതല്‍ ശക്തമായി 
ക്കൊണ്ടുമിരുന്നു! 


യോനയുടെ ശിക്ഷ 

14അതിനാലവര്‍ യഹോവയോടു നിലവിളി 
ച്ചു, “അവന്‍െറ തിന്മകളുടെ ഫലമായി അവ 
നെ ഞങ്ങള്‍ കടലിലേക്കെറിയുന്നു. ഒരു നിഷ്ക 
ളഉങ്കനെ കൊല്ലുന്നു എന്ന കുറ്റം ഞങ്ങളിലുണ്ടാ 
കരുതേ. അവനെ കൊല്ലൂന്നതിനാല്‍ ഞങ്ങളെ 
വധിക്കരുതേ. നീയാണ്‌ യഹോവയെന്നും 
നിന്‍െറ ഇച്ഛയ്ക്കൊത്തു നീ പ്രവര്‍ത്തിക്കു 
മെന്നും ഞങ്ങള്‍ക്കറിയാം. എന്നാല്‍ ഞങ്ങളോടു 
കരുണ കാട്ടേണമേ.” 

15അങ്ങനെ അവര്‍ യോനയെ കടലിലേക്കെ 
റിഞ്ഞു. കൊടുങ്കാറ്റു നിലച്ചു. സമുദ്രം ശാന്തമാ 
കുകയും ചെയ്തു! 14%അതു കണ്ടപ്പോള്‍ അവര്‍ 
ഭയക്കാനും യഹോവയെ ബഹുമാനിക്കാനും 
തുടങ്ങി. അവര്‍ ഒരു ബലിയര്‍പ്പിക്കുകയും 
യഹോവയ്ക്കു പ്രത്യേകവാഗ്ദാനങ്ങള്‍ നേരു 
കയും ചെയ്തു. 





885 


യോനാ സമുദ്രത്തിലേക്കു വീണപ്പോള്‍ 
അവനെ വിഴുങ്ങാന്‍ യഹോവ ഒരു വലിയ 
മത്സ്യത്തെ അയച്ചു. മൂന്നു പകലും മൂന്നു രാത്രി 
യും യോനാ ആ മത്സ്യത്തിന്‍റെ വയറ്റിലായി 
രുന്നു. 

മത്്യത്തിന്‍െറ വയറ്റില്‍കിടക്കവേ യോനാ 

തന്‍റെ ദൈവമായ യഹോവയോടു പ്രാര്‍ 
ത്ഥിച്ചു, 

ഞാന്‍ വളരെ വലിയ കുഴപ്പത്തിലായി 
രുന്നു. ഞാന്‍ യഹോവയെ രക്ഷയ്ക്കായി വിളി 
യ്ക്കുകയും അവന്‍ ഉത്തരമരുളുകയും ചെയ്തു! 
ഞാന്‍ പാതാളത്തിന്‍െറ അഗാധതയിലായിരു 
ന്നു. യഹോവേ, ഞാന്‍ നിന്നോടു യാചിച്ചു, 
എന്‍െറ ശബ്ദം നീ കേള്‍ക്കുകയും ചെയ്തു! 

“നീ എന്നെ കടലിലേക്കെറിഞ്ഞു, നിന്‍െറ 
ശക്തമായ തിരമാലകള്‍ എനിക്കുമേല്‍ വന്നല 
ച്ചു. ഞാന്‍ സമുദ്രത്തിന്‍റെ ആഴങ്ങളിലേക്കു 
പോയി. എനിക്കുചുറ്റിലും വെള്ളമായിരുന്നു. 

അപ്പോള്‍ ഞാന്‍ കരുതി, “ഇനി ഞാന്‍ 
നിന്‍െറ ദൃഷ്ടിയില്‍ പെടാതിരിക്കുകയായിരു 
ന്നു. എങ്കിലും ഞാ൯ നിന്‍െറ വിശുദ്ധആലയ 
ത്തിലേക്കു തുടര്‍ന്നു നോക്കും.” 

“സമുദ്രജലം എന്നെ മൂടി. വെള്ളം എന്‍െറ 
വായ മൂടിക്കെട്ടിയതിനാല്‍ എനിക്കു ശ്വസിക്കാ 
നായില്ല. ഞാന്‍ സമുദ്രത്തിന്‍റെ ആഴങ്ങളി 
ലേക്കു മുങ്ങിപ്പോയി. കടല്‍ച്ചണ്ടി എനെറെ തല 
യെ പൊതിഞ്ഞു. 

ഞാന്‍ സമുദ്രത്തിന്റെ അടിത്തട്ടിലായിരു 
ന്നു, പര്‍വ്വതങ്ങളാരംഭിക്കുന്നിടത്ത്‌. ഈ തടവറ 
യില്‍ ഞാന്‍ എന്നെന്നേക്കുമായി ബന്ധിതനാ 
യെന്നു ഞാന്‍ കരുതി. എന്നാല്‍ എന്‍െറ ദൈവ 
മായ യഹോവ എന്നെ പാതാളത്തില്‍നിന്നും 
രക്ഷിച്ചു! ദൈവമെ നീ എനിക്കു പുനര്‍ജന്മം 
നല്‍കി! 

“എന്‍െറ പ്രാണന്‍ എല്ലാ പ്രതീക്ഷകളും 
നശിച്ചു. എന്നാലപ്പോള്‍ ഞാന്‍ യഹോവയെ 
വിളിച്ചു. യഹോവേ, ഞാന്‍ നിന്നോടുപ്രാര്‍ 
ത്ഥിച്ചു. നിന്‍െറ വിശുദ്ധആലയത്തിലിരുന്നു 
നീയെന്‍റെ പ്രാര്‍ത്ഥന കേള്‍ക്കുകയും 
ചെയ്തു. 

“ചിലര്‍ വ്യര്‍ത്ഥവിഗ്രഹങ്ങളെ ആരാധിക്കു 
ന്നു. പക്ഷെ ആ പ്രതിമകള്‍ ഒരിക്കലുമവരെ 
സഹായിക്കില്ല. 

യതഹോവയില്‍നിന്നു മാത്രമാണു രക്ഷവ 
രിക. “ഞാന്‍ നിന്നെ നന്ദിയോടെ സ്തുതിക്കും. 
ഞാന്‍ നിനക്ക്‌ വിശേഷബലികള്‍ കഴിക്കുക 
യും നിന്നോടുള്ള എന്‍െറ നേര്‍ച്ചകള്‍ നിറവേ 
റ്റുകയും ചെയ്യും.” 

10അനന്തരം യഹോവ മത്സ്യത്തോടു സംസാ 
രിച്ചു. മത്സ്യം യോനയെ അതിന്‍െറ വയറ്റില്‍ 
നിന്നും കരയിലേക്കു ഛര്‍ദ്ദിക്കുകയും ചെയ്തു. 


























ദൈവം വിളിക്കുന്നു, യോനാ അനുസരിക്കുന്നു 
അനന്തരം യഹോവ യോനയോടുവീണ്ടും 
സംസാരിച്ചു. യഹോവ പറഞ്ഞു, “വലിയ 
നഗരമായ നീനെവേയിലേക്കു ചെന്നു ഞാന്‍ 
നിന്നോടുപറയുന്ന കാര്യങ്ങള്‍ പ്രസംഗി 


ക്കുക.” 
അങ്ങനെ യഹോവയെ അനുസരിച്ചുകൊ 
ണ്ട്‌ യോനാ നീനെവേയിലേക്കു പോയി. 


നിനെവേ വലിയൊരു നഗരമായിരുന്നു. നഗര 
ത്തിലുടെ മുഴുവനും ഒരുവന്‍ നടക്കണമെന്നു 
ണ്ടെങ്കില്‍ മൂന്നു ദിവസം സഞ്ചരിക്കേണ്ടിവരു 
മായിരുന്നു. 


1:17-4:2 


യോനാ നഗരത്തിന്‍െറ മദ്ധ്യത്തില്‍ ചെന്നു 
നിന്നു നിനെവേയിലെ ജനങ്ങളോടു പ്രസംഗി 
ക്കുവാന്‍ തുടങ്ങി. യോനാ പറഞ്ഞു, “നാല്പതു 
ദിവസങ്ങള്‍ക്കു ശേഷം നീനെവേ നശിപ്പിക്ക 
പ്പെടും!” 

ആ ദൈവസന്ദേശം നീനെവേക്കാര്‍ വിശ്വ 
സിച്ചു. തങ്ങളുടെ പാപങ്ങളെപ്പറ്റി ചിന്തി 
ക്കാന്‍ അവര്‍ ഒരു നേരം ആഹാരം കഴിക്കുന്നതു 
നിര്‍ത്തിവയ്ക്കാന്‍ തീരുമാനിച്ചു. തങ്ങളുടെ 
ഖേദം പ്രകടിപ്പിക്കാന്‍ അവര്‍ വിശേഷവസ്ത്ര 
ങ്ങള്‍ ധരിച്ചു. പ്രമാണിമാരും ഏറ്റവും താഴ്‌ന്നവ 
രുമടക്കം ആ നഗരത്തിലെ സകലരും അങ്ങനെ 
ചെയ്തു. 

നീനെവേയിലെ രാജാവ്‌ ഇതൊക്കെ കേട്ടു. 
തന്‍െറ തിന്മകളില്‍ രാജാവും ഖേദിച്ചു. അതി 
നാലദ്ദേഹം സിംഹാസനം ത്യജിച്ചു. അദ്ദേഹം 
തന്‍െറ രാജകീയവസ്ത്രങ്ങള്‍ വെടിഞ്ഞ്‌ ദു:ഖം 
പ്രകടിപ്പിക്കാനുള്ള വിശേഷവസ്ത്രങ്ങളണി 
ഞ്ഞു. രാജാവ്‌ ചാരത്തിലിരുന്നു.* "അദ്ദേഹം 
ഒരു പ്രത്യേകസന്ദേശം എഴുതി. ആ സന്ദേശം 
അദ്ദേഹം നഗരത്തിലെമ്പാടും അയച്ചു: 

രാജാവിന്‍െറയും അദ്ദേഹത്തിന്‍െറ പ്രഭു 
ക്കന്മാരുടെയും കല്പന. കുറച്ചൊരു കാലത്തേ 
ക്കു മനുഷ്യരോ മൃഗങ്ങളോ ഒന്നും ഭക്ഷിക്ക 
രുത്‌. ആട്ടി൯പറ്റങ്ങളെയോ കന്നുകാലിക്കൂട്ട 
ങ്ങളെയോ മേടുകളില്‍ മേയാന്‍ അനുവ 
ദിക്കില്ല. നീനെവേയില്‍ വസിക്കുന്ന ഒന്നും 
എന്തെങ്കിലും തിന്നുകയോ കുടിയ്ക്കുക 
യോ ചെയ്യില്ല. 3എന്നാല്‍ തങ്ങളുടെ വ്യസ 
നം സൂചിപ്പിക്കാന്‍ സര്‍വ്വമനുഷ്യതൃഗാദി 
കളും വിശേഷവസ്ത്രം ധരിക്കണം. ആളു 
കള്‍ ഉച്ചത്തില്‍ ദൈവത്തോടു നിലവിളിക്ക 
ണം. എല്ലാവരും ദുര്‍ജീവിതത്തില്‍നിന്നു 
പിന്മാറുകയും പാപം ചെയ്യാതിരിക്കുകയും 
ചെയ്യണം. അപ്പോള്‍ ദൈവം തന്‍െറ മന 
സ്റ്റു മാറ്റുകയും തീരുമാനിച്ചിരുന്നത്‌ ചെയ്യാ 
തിരിക്കുകയും ചെയ്തേക്കാം. ദൈവം 
തന്‍െറ മനസ്സുമാറ്റുകയും കോപിക്കാതിരി 
ക്കുകയും ചെയ്തേക്കാം. അപ്പോള്‍ നമ്മള്‍ 
ശിക്ഷിക്കപ്പെടാതിരിക്കും. 


യോനാ 

















10അവര്‍ ചെയ്തത്‌ ദൈവം കണ്ടു. ജനങ്ങള്‍ 
തിന്മ ചെയ്യുന്നതവസാനിപ്പിച്ചുവെന്നു ദൈവം 
മനസ്സിലാക്കി. അതിനാല്‍ ദൈവം മനസ്സുമാറ്റു 
കയും ഉദ്ദേശിച്ചിരുന്നത്‌ ചെയ്യാതിരിക്കുകയും 
ചെയ്തു. ദൈവം മനുഷ്യരെ ശിക്ഷിചില്ല. 





ദൈവത്തിന്‍െറ കാരുണ്യം യോനയെ 
കുപിതനാക്കുന്നു 

ദൈവം നഗരത്തെ രക്ഷിച്ചത്‌ യോനയെ 

അസുന്തുഷ്ടനാക്കി. യോനാ കോപിഷ്ഠ 
നായി. അവന്‍ യഹോവയോടു പരാതിപ്പെട്ടു, 
“ഇങ്ങനെ സംഭവിക്കുമെന്നെനിക്കറിയാമായി 
രുന്നു. ഞാന്‍ എന്‍െറ രാജ്യത്തായിരുന്നു. 
ഇങ്ങോട്ടു വരാന്‍ നീ എന്നോടു കല്ലിച്ചു. ആ 
ദുഷ്ടനഗരത്തോടു നീ ക്ഷമിക്കുമെന്ന്‌ എനിക്ക 
പ്പോള്‍ അറിയാമായിരുന്നു. അതിനാലാണ്‌ 
തര്‍ശീശിലേക്ക്‌ ഓടിപ്പോകാന്‍ തീരുമാനിച്ചത്‌. 
നീയൊരു കാരുണ്യവാനായ ദൈവമാണെന്നു 
എനിക്കറിയാമായിരുന്നു! നീ അവരോടു കാരു 
ണ്യം കാട്ടുമെന്നും അവരെ ശിക്ഷിക്കാനാഗ്രഹി 








ചാരത്തിലിരുന്നു തങ്ങള്‍ ദു:ഖിതരായിരുന്നുവെന്നു 
കാണിക്കാനാണ്‌ ആളുകള്‍ ഇങ്ങനെ ചെയ്തിരു 
ന്നത്‌. 


യോനാ 4:3-11 


ക്കുന്നില്ലെന്നും എനിക്കറിയാമായിരുന്നു! അവര്‍ 


886 


ചു. പുഴു ചെടി തിന്നുതുടങ്ങുകയും അതു 





പാപം ചെയ്യുന്നതവസാനിപ്പിച്ചാല്‍ അവരെ 
ശിക്ഷിക്കാനുള്ള തീരുമാനം നീ മാറ്റുമെന്നും 
എനിക്കറിയാമായിരുന്നു. 3അതിനാല്‍ യഹോ 
വേ; ഞാന്‍ നിന്നോടപേക്ഷിക്കുകയാണ്‌. ദയ 
വായി എന്നെ കൊന്നാലും. ഞാനിനി ജീവിക്കു 
ന്നതിലും ഭേദം മരിക്കുകയാണ്‌!” 

ദ്അപ്പോള്‍ യഹോവ ചോദിച്ചു, “ഞാനവരെ 
നശിപ്പിക്കുന്നില്ലെന്ന ഒറ്റക്കാരണം കൊണ്ടു 
മാത്രം നീ എന്നോടു കോപിക്കുന്നതു ശരിയാ 
ണെന്നു നീ കരുതുന്നുവോ?” 

ഇക്കാരണത്താല്‍ യോനാ അപ്പോഴും കോ 
പാകുലനായിരുന്നു. അതിനാലവന്‍ നഗരം 
വിട്ടിറങ്ങി സമീപത്ത്‌ കിഴക്കുഭാഗത്തുള്ള 
സ്ഥലത്തേക്കു പോയി. അവിടെ അയാള്‍ തനി 
ക്കായി ഒരു കൂടാരമൊരുക്കി. അനന്തരം അവന്‍ 
നഗരത്തിന്‌ ഇനിയെന്താണു സംഭവിക്കുന്നതെ 
ന്നറിയാ൯ തണലത്തു കാത്തിരുന്നു. 





ആവണക്കു ചെടിയും പുഴുവും 

യഹോവ യോനയുടെ തലയ്ക്കു മുകളില്‍ 
ഒരു ആവണക്കുചെടി വേഗത്തില്‍ വളര്‍ത്തി. 
അത്‌ അയാള്‍ക്കിരിക്കാന്‍ ഒരു ശീതളസ്ഥലമാ 
ക്കിത്തീര്‍ത്തു. അത്‌ അവന്‍ കൂടുതല്‍ ആശാസ 
മേകി. ആ ചെടി ഉണ്ടായതില്‍ യോനാ വളരെ 
സന്തോഷിച്ചു. 

"പിറ്റേന്നു പ്രഭാതത്തില്‍ ആ ചെടിയുടെ ഒരു 
ഭാഗം തിന്നാന്‍ ദൈവം ഒരു പുഴുവിനെ അയ 


നശിക്കുകയും ചെയ്തു. 

നേരം ഉച്ചയായിക്കഴിഞ്ഞപ്പോള്‍ ദൈവം ഒരു 
കിഴക്കന്‍കാറ്റിനെ സൃഷ്ടിച്ചു. യോനയുടെ തല 
യില്‍ സൂര്യരശ്മികള്‍ ശക്തിയായി പതിക്കുക 
യും അയാള്‍ വല്ലാതെ ക്ഷീണിക്കുകയും 
ചെയ്തു. തന്നെ മരിക്കാനനുവദിക്കണമെന്നു 
യോനാ ദൈവത്തോടപേക്ഷിച്ചു. അവന്‍ പറ 
ഞ്ഞു, “ഞാനിനി ജീവിക്കുന്നതിലും ഭേദം മരി 
ക്കുക തന്നെയാണ്‌.” 

“എന്നാല്‍ ദൈവം യോനയോടു ചോദിച്ചു, 
“ഈ ചെടി നശിച്ചതുകൊണ്ടു മാത്രം നീ 
എന്നോടു കോപിക്കുന്നതു ശരിയാണോ?” 
യോനാ മറുപടി പറഞ്ഞു, “ഞാന്‍ കോപിക്കു 
ന്നതു ശരി തന്നെ! മരിക്കാ൯ന്‍തക്ക കോപമെനി 
ക്കുണ്ട്‌!” 

10യഹോവ പറഞ്ഞു, “ആ ചെടിക്കുവേണ്ടി 
നീ ഒന്നുംചെയ്തില്ല. നീ അതിനെ വളര്‍ത്തി 
യില്ല. രാത്രിയില്‍ അതു വളരുകയും പകല്‍ 
വെളിച്ചത്തില്‍ പട്ടുപോവുകയും ചെയ്തു. 
ഇപ്പോള്‍ നീ ചെടിയെച്ചൊല്ലി ഖേദിക്കുന്നു. 
1ചെടിയെച്ചൊല്ലി നിനക്കു ദൂ:ഖിക്കാമെങ്കില്‍ 
നീനെവേ പോലൊരു വലിയ നഗരത്തെച്ചൊ 
ല്ലി തീര്‍ച്ചയായും എനിക്കും കഷ്ടം തോന്നാം. 
ആ നഗരത്തില്‍ ധാരാളം മനുഷ്യമൃഗാദികളൂണ്ട്‌. 
തങ്ങള്‍ തെറ്റു ചെയ്യുകയായിരുന്നുവെന്നറി 
യാത്ത ഒരുലക്ഷത്തി ഇരുപത്തിനായിരത്തി 
ലധികംപേരുണ്ട്‌ ആ നഗരത്തില്‍!” 





887 


മീഖാ 


ശമര്യയും യിസ്രായേലും ശിക്ഷിക്കപ്പെടും 


ശമര്യയുടെ മുറിവ്‌ ഉണക്കാവുന്നതല്ല. അവ 
ളുടെ രോഗം (പാപം) യെഹൂദയിലേക്കു പടര്‍ 





മീഖയ്ക്ക്‌ യഹോവയുടെ വചനം ലഭിച്ചു. 
oo. ആഹാസ്‌, യെഹിസ്കീയാവ്‌ 
എന്നീ രാജാക്കന്മാരുടെ കാലത്തായിരുന്നു അത്‌. 
യെഹൂദയിലെ രാജാക്കന്മാരായിരുന്നു അവര്‍. 
മോരസത്തുകാരനായിരുന്നു മീഖാ. ശമര്യയെ 
യും യെരൂശലേമിനെയും പറ്റിയുള്ള ഈ ദര്‍ശന 
ങ്ങള്‍ മീഖാ കണ്ടു. 

സകല ജനങ്ങളുമേ, കേള്‍ക്കൂ! ഭൂമിയേ, അതി 
ലുള്ള സമസ്തവുമേ, കേള്‍ക്കൂ! എന്‍െറ യജമാ 
നനാകുന്ന യഹോവ അവന്‍െറ വിശുദ്ധആല 
യത്തില്‍നിന്നു വരും. നിങ്ങള്‍ക്കെതിരെ ഒരു 
സാക്ഷിയായായിരിക്കും അവന്‍ വരിക. 

നോക്കൂ, യഹോവയിതാ അവന്‍െറ സ്ഥാന 
ത്തുനിന്നും പുറത്തേക്കു വരുന്നു. ഭൂമിയിലെ 
ഉന്നതസ്ഥലങ്ങളിലൂടെ* നടക്കുന്നതിനാണ 
വന്‍ വരുന്നത്‌. പര്‍വ്വതങ്ങള്‍ അവനു കീഴില്‍ 
തീയില്‍ അരക്കെന്നപോലെ ഉരുകും. താഴ്വര 
കള്‍ പിളര്‍ന്ന്‌ മലയില്‍ നിന്നുള്ള ജലം പോലെ 
ഒഴുകിപ്പോകും. 

ടയാക്കോബിന്‍െറ പാപമാണിതിനു കാരണം. 
യിസ്രായേല്‍രാജ്യത്തിനന്‍െറെ പാപങ്ങളാണി 
തിനു കാരണം. 








ശമര്യ, പാപത്തിനു നിദാനം 
യാക്കോബിനെക്കൊണ്ട്‌ പാപം ചെയ്യിച്ചതെ 
ന്താണ്‌? അത്‌ ശമര്യ ആയിരുന്നു! യെഹൂദയി 
ലെ ഉന്നതസ്ഥലം എവിടെയാണ്‌? അത്‌ യെരൂശ 
ലേമാണ്‌! 

അതിനാല്‍ ശമര്യയെ ഞാന്‍ വയലിലെ 
പാറക്കൂട്ടമാക്കും, മുന്തിരി നടുന്നതിന്‌ തയ്യാറാ 
ക്കിയ ഒരിടം. ശമര്യയുടെ 

അടിത്തറയൊഴികെ മൂഴുവന്‍ കല്ലുകളും 
ഞാന്‍ താഴ്വരയിലേക്കു മറിച്ചിടും! 

"അവളുടെ വിഗ്രഹങ്ങള്‍ മുഴുവന്‍ കഷണങ്ങ 
ളായി തകരും. അവളുടെ വേശ്യകളുടെ കൂലി 
(വിശഗ്രഹങ്ങള്‍) അഗ്നിയിലിടും. അവളുടെ 
വ്യാജദൈവങ്ങളുടെ മൂഴുവന്‍ പ്രതിമകളും 
ഞാ൯തകര്‍ക്കും. എന്തുകൊണ്ടെന്നാല്‍, എന്നോ 
ടുള്ള അവിശ്വസ്തതയിലൂടെയാണ്‌ അവള്‍ 
ഈ സമ്പത്തെല്ലാം സ്വരൂപിച്ചത്‌. അതിനാല്‍ 
എന്നോട്‌ അവിശ്വാസമുള്ളവര്‍ അവയെല്ലാം 
കവര്‍ന്നുകൊണ്ടു പോകും. 














മീഖയുടെ മഹത്തായ ദു:ഖം 
സംഭവിക്കാന്‍ പോകുന്ന കാര്യങ്ങളെച്ചൊല്ലി 
ഞാന്‍ വളരെ വ്യസനിക്കും. ചെരിപ്പും വസ്ത്ര 
ങ്ങളുമില്ലാതെ ഞാന്‍ പോകും. ഒരു നായെ 
പ്പോലെ ഞാന്‍ മോങ്ങും. പക്ഷിയെപ്പോലെ 
ഞാന്‍ കരയും. 








ഉന്നതസ്ഥലങ്ങള്‍ ഇവിടെ വെറും “കുന്നുകള്‍” 
എന്നാവാം അര്‍ത്ഥം. അഥവാ ദൈവത്തെയോ വ്യാജ 
ദൈവങ്ങളെയോ ആരാധിക്കാനുള്ള സ്ഥലങ്ങളുമാ 
കാം. പലപ്പോഴും കുന്നുകളിലോ പര്‍വ്വതങ്ങളിലോ 
ആയിരുന്നു ഈ സ്ഥലങ്ങള്‍. 














ന്നു. അത്‌ എന്‍െറ ജനതയുടെ നഗരകവാടത്തി 
ങ്കലെത്തി. അത്‌ യെരൂശലേംവരെ എത്തിയിരി 
ക്കുന്നു. 

10ഗത്തില്‍ ഇതു പറയരുത്‌. അക്കോയില്‍ വില 


പിക്കരുത്‌. ബേത്ത്‌ -അഫ്രയിലെ മണ്ണില്‍ 
നിങ്ങള്‍ കിടന്നുരുളുക. 
വ്ശാഫീരില്‍ വസിക്കുന്നവരേ, നഗ്നരും 


ലജ്ജിതരുമായി നിങ്ങളുടെ വഴിയിലൂടെ കട 
ന്നുപോവുക. സയനാ൯നിവാസികള്‍ പൂറ 
ത്തിറങ്ങില്ല. ബേത്ത്‌-ഏസെലുകാര്‍ കരയുക 
യും നിന്നില്‍നിന്നും അതിന്‍െറ പിന്തുണപി൯ 
വലിക്കുകയും ചെയ്യും. 

12സദ്ധാര്‍ത്തയ്ക്കു കാത്തിരിക്കുന്ന മാരോ 
ത്തിലെ ജനങ്ങള്‍ ദൂര്‍ബ്ബലരാകും. എന്തുകൊ 
ണ്ടെന്നാല്‍ യഹോവയില്‍ നിന്നിറങ്ങിവരുന്ന 
ദുരിതങ്ങള്‍ യെരൂശലേംനഗരകവാടത്തിലെ 
ത്തിയിരിക്കുന്നു. 

ദലാക്കീശിലെ മഹതീ, വേഗതയുള്ള ഒരു 
കുതിരയെ രഥത്തില്‍ ചേര്‍ത്തു കെട്ടുക. 
സീയോനിനന്‍െറ പാപങ്ങള്‍ ലാക്കീശിലാരംഭി 
ച്ചു. എന്തുകൊണ്ടെന്നാല്‍, യിസ്രായേലിന്‍റെ 
പാപങ്ങള്‍ നിങ്ങള്‍ പിന്തുടരുന്നു. 

4അതിനാല്‍ ഗത്തില്‍ മോരേശെത്തിന്‌ 
നിങ്ങള്‍ വിടുതല്‍ സമ്മാനങ്ങള്‍ നല്‍കുക, 
യിന്രായേലിലെരാജാക്കന്മാരെ അക്സീബി 
ലെ ഭവനങ്ങള്‍ കുടുക്കും. 

15മാരേശായിലെ നിവാസികളേ, നിങ്ങള്‍ക്കെ 
തിരെ ഞാനൊരാളെ അയയ്ക്കും. അവന്‍ നിങ്ങ 
ള്‍ക്കുള്ളതൊക്കെ കവര്‍ന്നെടുക്കും. യിന്ധായേ 
ലിന്‍െറ തേജസ്സ്‌ (ദൈവം) അദുല്പാമിലേക്കു 
വരും. 

16അതിനാല്‍ നിങ്ങളുടെ തലമുടി മുറിച്ചുകള 
ഞ്ഞ്‌ മൊട്ടയാക്കുക. എന്തുകൊണ്ടെന്നാല്‍, 
നിങ്ങള്‍ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങള്‍ക്കു 
വേണ്ടി നിങ്ങള്‍ വിലപിക്കും. കഴുകനെപ്പോ 
ലെ നിങ്ങളുടെ തല മുണ്ഡനം ചെയ്ത്‌ നിങ്ങ 
ളുടെ ദു:ഖം പ്രകടിപ്പിക്കുക. എന്തുകൊണ്ടെ 
ന്നാല്‍, നിങ്ങളുടെ കുഞ്ഞുങ്ങള്‍ നിങ്ങളില്‍ 
നിന്നകറ്റപ്പെടും. 























മനുഷ്യരുടെ ദുഷ്ടപദ്ധതികള്‍ 

പാപം ചെയ്യാനാലോചിക്കുന്നവര്‍ക്കു ദുരി 

തമുണ്ടാകും. കിടക്കയില്‍ കിടന്നുകൊണ്ടാ 
ണവര്‍ ദുഷ്ടപദ്ധതികളിടുന്നത്‌. നേരം പ്രഭാത 
മാകുമ്പോള്‍ ആ തിന്മകള്‍ അവര്‍ ചെയ്യുകയും 
ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാല്‍, ഇഷ്ടപ്പെട്ടതു 
ചെയ്യാനുള്ള കരുത്ത്‌ അവര്‍ക്കുണ്ടെന്നതു 
തന്നെ. 

2അവര്‍ക്കു വയലുകള്‍ വേണം. അതിനാലവ 
രതു പിടിച്ചെടുക്കുന്നു. അവര്‍ക്കു വീടുകള്‍ 
വേണം. അതിനാലവരതു പിടിച്ചെടുക്കുന്നു. 
ഒരു മനുഷ്യനെ വഞ്ചിച്ച്‌ അവര്‍ അവന്‍െറ 











മീഖാ 2:3-3:8 


ഭവനം പിടിച്ചെടുക്കുന്നു. ഒരുവനെ വഞ്ചിച്ച്‌ 
അവന്‍െറ ഭൂമി അവര്‍ പിടിച്ചെടുക്കുന്നു. 


ജനങ്ങളെ ശിക്ഷിക്കാനുള്ള യഹോ 
വയുടെ പദ്ധതികള്‍ 

അതിനാലാണ്‌ യഹോവ ഇക്കാര്യങ്ങള്‍ പറ 
യുന്നത്‌. “നോക്കു, ഈ കുടുംബത്തിനെതിരെ 
ഞാന്‍ ദുരിതങ്ങള്‍ ആസൂത്രണം ചെയ്യുകയാ 
ണ്‌. നിങ്ങള്‍ക്കു തന്നെത്തന്നെ രക്ഷപ്പെടുത്താ 
നാവാത്ത അവസ്ഥയിലായിരിക്കും നിങ്ങള്‍. 
നിങ്ങളുടെ അഹങ്കാരം നിലയ്ക്കും. എന്തുകൊ 
ണ്ടെന്നാല്‍ ദുരിതങ്ങളുടെ വരവായി. 

അപ്പോള്‍ ആളുകള്‍ നിങ്ങളെപ്പറ്റി പാട്ടു 
പാടും. ഈ ശോകഗാനം അവര്‍ ആലപിയ്ക്കും: 
“ഞങ്ങള്‍ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു! യഹോവ 
ഞങ്ങളുടെ സ്ഥലം കവര്‍ന്നെടുത്തു. അത്‌ അന്യ 
ര്‍ക്കു നല്‍കുകയും ചെയ്തു. അതെ, എന്‍െറ 
ഭൂമി അവന്‍ പിടിച്ചെടുത്തു. ഞങ്ങളുടെ വയലു 
കള്‍ യഹോവ ഞങ്ങളുടെ ശത്രുക്കള്‍ക്കിടയില്‍ 
പങ്കിട്ടു. 

ടഅതിനാല്‍ ആ ഭൂമി അളക്കാനോ യഹോവ 
യുടെ ജനതയ്ക്കിടയില്‍ പങ്കിടാനോ ഞങ്ങള്‍ 
ക്കാവില്ല.” 


പ്രസംഗിക്കരുതെന്ന്‌ മീഖയോ 
ടാവശ്യപ്പെടുന്നു 
ജനങ്ങള്‍ പറയുന്നു, “ഞങ്ങളോടു പ്രസംഗി 


888 


യെല്ലാം ഞാന്‍ ഒരുമിച്ചുകൂട്ടുു. ആലയിലെ 
ആടുകളെപ്പോലെ, മേച്ചില്‍പ്പുറത്തെ ആടുക 
ളെപ്പോലെ ഞാനവരെ ഒരുമിപ്പിക്കും. അനന്തരം 
അവിടം അനേകരുടെ ശബ്ദംകൊണ്ട്‌ മുഖരിത 
മാകും. 

13അപ്പോള്‍ “തകര്‍ക്കുന്നവ൯”* തള്ളിക്കടന്നു 
വരികയും അവന്‍െറ ജനതയുടെമുമ്പില്‍ നട 
ക്കുകയും ചെയ്യും. അവര്‍ കവാടങ്ങള്‍ തകര്‍ത്ത്‌ 
നഗരം വിട്ടുപോകും. അവര്‍ക്കുമുന്വേ തങ്ങ 
ളുടെ രാജാവുമായാണവര്‍ പോവുക. യഹോവ 
യും തന്‍െറജനതയുടെ നായകനായി മുമ്പിലൂ 
ണ്ടാവും. 





യിസ്രായേല്‍നേതാക്കുന്മാര്‍ തിന്മ ചെയ്യുന്നവര്‍ 

അപ്പോള്‍ ഞാന്‍ പറഞ്ഞു, “യാക്കോബി 

ന്‍െറ നേതാക്കളേ, കേള്‍ക്കുക, യിസ്രായേല്‍ 
രാഷ്ട്രത്തിന്‍െറ ഭരണാധിപന്മാരേ, കേള്‍ക്കുക. 
നീതി എന്താണെന്നു നിങ്ങളറിയണം! 

പക്ഷേ നിങ്ങള്‍ നന്മയെ വെറുക്കുകയും 
തിന്മയെ സ്നേഹിക്കുകയും ചെയ്യുന്നു! 
നിങ്ങള്‍ ജനതയുടെ തൊലിളഉരിഞ്ഞുകളയു 
ന്നു. അവരുടെ അസ്ഥികളില്‍നിന്നും നിങ്ങള്‍ 
മാംസം പറിച്ചെടുക്കുന്ന! 

3എനന്‍െറെ ജനതയെ നിങ്ങള്‍ നശിപ്പിക്കുക 
യാണ്‌! നിങ്ങള്‍ അവരുടെ തൊലി ഉരിഞ്ഞെടു 
ക്കുകയും അവരുടെ എല്ലുകളൊടിക്കുകയും ചെ 
യുന്നു. അവരുടെ അസ്ഥികള്‍ നിങ്ങള്‍ മാംസം 
പോലെ കലത്തിലിടുന്നതിന്‌ കഷണങ്ങളായി 





ക്കേണ്ട. ഞങ്ങളെപ്പറ്റിയുള്ള ആ ദുഷിച്ച പ്രവച 
നങ്ങള്‍ നടത്തരുത്‌. ഞങ്ങള്‍ക്കൊരു കുഴപ്പവും 
സംഭവിക്കില്ല.” 

പക്ഷേ യാക്കോബിന്‍റെ ജനമേ, ഞാനി 
തൊക്കെ പറയണം. നിങ്ങളുടെ പാപങ്ങള്‍ 
മൂലം യഹോവയ്ക്കു ക്ഷമ നശിച്ചു. നിങ്ങള്‍ 
ധര്‍മ്മിഷ്ഠരായിരുന്നുവെങ്കില്‍ നിങ്ങളെപ്പറ്റി 
എനിക്കു നല്ലതു പറയാമായിരുന്നു. 

“എന്നാല്‍ എന്‍െറ ജനതയ്ക്കുനേരെ നിങ്ങള്‍ 
ഒരു ശത്രുവിനെപ്പോലെ * എഴുന്നേറ്റിരിക്കുന്നു. 
നടന്നുപോകുന്നവരുടെ വസ്ത്രങ്ങള്‍ നിങ്ങള്‍ 
കവര്‍ന്നെടുക്കുന്നു. യുദ്ധത്തടവുകാരെയെന്ന 
പോലെയാണു നിങ്ങള്‍ അവരുടെ സാധന 
ങ്ങള്‍ പിടിച്ചു പറിക്കുന്നത്‌. 

“എന്റെറ ജനതയിലെ സ്ത്രീകളുടെ നല്ല 
വസതികള്‍ നിങ്ങള്‍ പിടിച്ചെടുത്തു. അവരുടെ 
കൊച്ചുകുട്ടികളില്‍നിന്നും എന്‍െറ ധനം എന്നെ 
ന്നേക്കുമായി നിങ്ങള്‍ തട്ടിയെടുത്തു. 

10എഴുന്നേറ്റു പോകൂ! ഇതു നിങ്ങള്‍ക്കു വിശ്രമ 
സ്ഥലമായിരിക്കില്ല. എന്തുകൊണ്ടെന്നാല്‍, 
നിങ്ങള്‍ ഈ സ്ഥലം നശിപ്പിച്ചു! നിങ്ങളിതിനെ 
അശുദ്ധമാക്കി, അതിനാലിതു തകര്‍ക്കപ്പെടും! 
അതൊരു ഭീകരനശീകരണമായിരിക്കും! 

11ഇവര്‍ക്ക്‌ എന്നെ ശ്രവിക്കാനാഗ്രഹമില്ല. 
പക്ഷേ, നുണകള്‍ പറഞ്ഞുപരത്തുന്നവനെ 
ഇവര്‍ സ്വീകരിക്കും. ഒരു വ്യാജപ്രവാചകന്‍ 
വന്ന്‌, “വീഞ്ഞും മദ്യവുമുള്ള സമൂദ്ധമായൊരു 
ഭാവിയുണ്ടാവും” എന്നു പറഞ്ഞാല്‍ അവര്‍ 
അവനെ സ്വീകരിക്കും. 








യഹോവ തന്‍െറ ജനതയെ 
ഒന്നിപ്പിക്കും 
12യാക്കോബിന്‍െറ ജനമേ, നിങ്ങളെയെല്ലാം 
ഞാന്‍ ഒരുമിച്ചുകൂട്ടി മടക്കിക്കൊണ്ടുവരും. 
യിസ്രായേലില്‍ ജീവനോടെ ശേഷിക്കുന്നവരെ 





B 


ശത്രുവിനെപ്പോലെ “ദൈവത്തിനെതിരായി” അല്ലെ 
ങ്കില്‍ “പരസ്പരമെതിരായി” എന്നര്‍ത്ഥമാകാം. 


മുറിക്കുന്നു! 

ദ്അതിനാല്‍, നിങ്ങള്‍ യഹോവയോടുപ്രാര്‍ 
ത്ഥിച്ചേക്കാം. പക്ഷേ അവന്‍ നിങ്ങള്‍ക്കു മറു 
പടി തരികയില്ല. ഇല്ല, യഹോവ തന്‍െറ മുഖം 
നിങ്ങളില്‍ നിന്നൊളിച്ചു വയ്ക്കും. എന്തുകൊ 
ണ്ടെന്നാല്‍, നിങ്ങള്‍ പാപം ചെയ്യുന്നു!” 


വ്യാജപ്രവാചകന്മാര്‍ 
ഏതാനും വ്യാജപ്രവാചകന്മാര്‍ യഹോവ 
യുടെ ജനതയോടു നുണകള്‍ പറയുകയായി 
രുന്നു, ആ പ്രവാചകരെപ്പുറ്റി യഹോവ ഇങ്ങനെ 
പറയുന്നു: 
“ഈ പ്രവാചകരെ നയിക്കുന്നത്‌ അവരുടെ 
വയറാണ്‌! ഭക്ഷണം കൊടുക്കുന്നവരോട്‌ അവര്‍ 
സമാധാനം വാഗ്ദാനം ചെയ്യുന്നു. പക്ഷേ, 
ഭക്ഷണം നല്‍കാത്തവര്‍ക്ക്‌ അവര്‍ യുദ്ധവും 
വാഗ്ദാനം ചെയ്യുന്നു. 
അതിനാലാണ്‌ നിങ്ങള്‍ക്കിതു രാത്രിപോലെ 
ആയിരിക്കുന്നത്‌. അതിനാലാണ്‌ നിങ്ങള്‍ക്കു 
ദര്‍ശനങ്ങളുണ്ടാകാത്തത്‌. ഭാവിയില്‍ എന്താണു 
ണ്ടാവുക എന്നറിവാ൯ നിങ്ങള്‍ക്കാവില്ല, കാര 
ണം അതു നിങ്ങള്‍ക്ക്‌ ഇരുണ്ടതായിരിക്കും. 
പ്രവാചകര്‍ക്ക്‌ സൂര്യന്‍ അസ്തമിച്ചിരിക്കുന്നു. 
ഭാവിയിലെന്തുണ്ടാകുമെന്നു കാണുവാന്‍ അവ 
ര്‍ക്കാവില്ല. അതിനാലവര്‍ക്കത്‌ ഇരുണ്ടതായിരി 
ക്കും. 
'ദര്‍ശകര്‍ അപമാനിതര്‍. ഭാവി പറയുന്നവര്‍ 
ലജ്ജിതരാകും. അവര്‍ക്ക്‌ ഒന്നും പറയാനാവില്ല. 
കാരണം, ദൈവം അവരോടു സംസാരിക്കില്ല! 




















മീഖാ, ദൈവത്തിന്‍െറ വിശ്വ 
സ്തപ്രവാചകന്‍ 
പക്ഷേ, യഹോവയുടെ ആത്മാവ്‌ എന്നില്‍ 
ശക്തിയോടെയും നന്മയോടെയും കരുത്തോ 





തകര്‍ക്കുന്നവന്‍ ഇതിനര്‍ത്ഥം നേതാവ്‌, ഒരു പക്ഷേ 
മശീഹാ. 


89 


ടെയും വന്നുനിറഞ്ഞു. എന്തുകൊണ്ടെന്നാല്‍, 
എനിക്കു യാക്കോബിനോടു അവന്‍െറ കുറ്റങ്ങ 
ളെപ്പറ്റി പറയാനാകും. യിസ്രായേലിനോടു 
അവന്‍െറ പാപങ്ങളെപ്പറ്റി പറയാനുമാകും. 


യിന്ധരായേല്‍നേതാക്കന്മാര്‍ ആരോപ 
ണവിധേയരാകും 

ടയാക്കോബിന്‍െറ നേതാക്കളേ, യിസ്രായേ 
ലിലെ ഭരണാധിപന്മാരേ, എന്നെ ശ്രദ്ധിക്കുക! 
നിങ്ങള്‍ സന്മാര്‍ഗ്ഗത്തെ വെറുക്കുന്നു! നേരുള്ള 
വയെ നിങ്ങള്‍ വളയ്ക്കുന്നു. 

10ജനങ്ങളെ കൊന്ന്‌ നിങ്ങള്‍ സീയോന്‍ നിര്‍ 
മ്മിച്ചു. ജനങ്ങളെ വഞ്ചിച്ച്‌ നിങ്ങള്‍ യെരൂശ 
ലേം പണിതു. 

1കോടതിയില്‍ ആരു വിജയിക്കുമെന്നു വിധി 
ക്കാന്‍ യെരൂശലേമിലെ ന്യായാധിപന്മാര്‍ 
കൈക്കൂലി വാങ്ങുന്നു. ജനങ്ങളെ പഠിപ്പിക്കുന്ന 
തിനു മുമ്പ്‌ യെരുശലേമിലെ പുരോഹിതന്മാ 
ര്‍ക്കു പണം നല്‍കണം. ഭാവിപറയുന്നവരുടെ 
സേവനത്തിന്‌ ജനങ്ങള്‍ കൂലികൊടുക്കണ 
മെന്ന്‌ അവര്‍ നിര്‍ബന്ധിക്കുന്നു. എന്നിട്ടും 
യഹോവ തങ്ങളെ സഹായിക്കുമെന്ന്‌ നേതാക്ക 
ന്മാര്‍ പ്രതീക്ഷിക്കുന്നു. അവര്‍ പറയുന്നു, 
“യഹോവ ഇവിടെ നമ്മോടൊത്തു കഴിയുന്നു. 
അതിനാല്‍ നമുക്കൊരു കുഴച്പവുമുണ്ടാകില്ല.” 

12നേതാക്കന്മാരേ, സീയോന്‍ നിങ്ങളാല്‍ തക 
ര്‍ക്കപ്പെടും. അതു ഉഴുതുമറിച്ച നിലമാകും. 
യെരുശലേം പാഠക്കൂട്ടമാകും. ആലയപര്‍വ്വതം 
പൊന്തകള്‍ വളര്‍ന്ന തരിശുകുന്നാകും. 














നിയമം യെരുശലേമില്‍നിന്നും വരും 

അന്ത്യനാളുകളില്‍, യഹോവയുടെ ആലയ 

മിരിക്കുന്ന പര്‍വ്വതം എല്ലാ പര്‍വ്വതങ്ങളു 
ടെയും ഉന്നതത്തിലാകും. അത്‌ കുന്നുകളെക്കാ 
ളും ഉയര്‍ത്തപ്പെടും. അവിടേക്കു സ്ഥിരമായി 
ജനപ്രവാഹമുണ്ടാകും. 

അനേകം വ അവിടേക്കുപോകും. 
അവര്‍ പറയും, “വരൂ, നമുക്കു യഹോവയുടെ 
പര്‍വ്വതത്തിലേക്കു പോകാം. നമുക്ക്‌ യാക്കോ 
ബിന്റെ ദൈവത്തിന്‍റെ ആലയത്തിലേക്കു 
പോകാം. അപ്പോള്‍ ദൈവം നമ്മെ അവന്‍െറ 
ജീവിതരീതി പഠിപ്പിക്കും. നമ്മള്‍ അവനെ 
പിന്തുടരുകയും ചെയ്യും.” ദൈവത്തിന്‍െറ വച 
നം യഹോവയുടെ സന്ദേശം യെരൂശലേമില്‍ 
സീയോന്‍പര്‍വ്ൃതത്തിലാരംഭിക്കുകയും സര്‍വ്വ 
ലോകത്തിലേക്കും പ്രചരിക്കുകയും ചെയ്യും. 

3അപ്പോള്‍ ദൈവം അനേകംരാഷ്ട്രങ്ങള്‍ക്ക്‌ 
ന്യായാധിപനാകും. വിദൂരരാഷ്ട്രങ്ങളിലുള്ള 
നിരവധിജനതകളുടെ വിവാദങ്ങള്‍ ദൈവം 
ശമിപ്പിക്കുകയും ചെയ്യും. അവര്‍ യുദ്ധത്തിനു 
തങ്ങളുടെ ആയുധങ്ങള്‍ ഉപയോഗിക്കുന്നത്‌ 




















അവസാനിപ്പിക്കും. വാളുകള്‍കൊണ്ട്‌ അവര്‍ 
കലപ്പകളുണ്ടാക്കും. കുന്തങ്ങള്‍ അവര്‍ ചെടി 
കള്‍ മുറിക്കാനുള്ള ഉപകരണമാക്കും. അവര്‍ 





മറ്റുള്ളവരുമായി പോരടിക്കുന്നതവസാനിപ്പി 
ക്കും. ഇനി ഒരിക്കലും അവര്‍ യുദ്ധപരിശീലനം 


നടത്തുകയില്ല. 
ഓരോരുത്തരും അവനവന്‍െറ മുന്തിരിവള്ളി 
കള്‍ക്കും അത്തിമരങ്ങള്‍ക്കും കീഴിലിരിക്കും. 


ആരും അവരെ ഭയപ്പെടുത്തുകയില്പ! എന്തുകൊ 
ണ്ടെന്നാല്‍, അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്‌ 
സര്‍വ്വശക്തനായ യഹോവ പറഞ്ഞു! 

റ്റു രാജ്യങ്ങളില്‍ നിന്നുള്ള മൂഴുവന്‍ ജനത 
യും അവരുടെ സ്വന്തംദൈവങ്ങളെ പിന്തു 








മീഖാ 3:9-5:1 


ടരുന്നു. പക്ഷേ നമ്മള്‍ നമ്മുടെ ദൈവമാകുന്ന 
യഹോവയെ എന്നും എന്നെന്നും പിന്തുടരും! 


ഭരണം തിരികെ കൊണ്ടുവരണം 

യഹോവ പറയുന്നു, “യെരുശലേം മുറിവും 
തളര്‍വാതവുമുള്ളതായിരുന്നു. യെരൂശലേം 
വലിച്ചെറിയപ്പെട്ടിരുന്നു. യെരൂശലേം പരിക്കേ 
റ്റതും ശിക്ഷിക്കപ്പെടുതുമായിരുന്നു. പക്ഷേ അവ 
ളെ ഞാന്‍ എന്നിലേക്കു തിരികെക്കൊണ്ടു വരും. 

7ആ “തളര്‍ന്ന” നഗരത്തിലെ ജനങ്ങള്‍ അവ 
ശേഷിക്കുപ്പെട്ടവരാകും. ആ നഗരവാസികള്‍ 
ഓടിച്ചുവ ടപ്പെട്ടവരാണ്‌. പക്ഷേ അവരെ 
ഞാനൊരു ശക്തരാഷ്ട്രമാക്കും. യഹോവയാ 
യിരിക്കും അവരുടെ രാജാവ്‌. സീയോന്‍പര്‍വ്വത 
ത്തിലിരുന്ന്‌ അവന്‍ എന്നെന്നേക്കും ഭരിക്കും. 

&ആട്ടിന്‍പറ്റത്തിന്‍െറ ഗോപുരമേ, നിന്‍െറ 
സമയം വരും. സീയോനന്‍െറകുന്നായ ഓഫേലേ, 
നീ വീണ്ടും രാജധാനിയാകും. അതെ, മുന്‍കാല 
ങ്ങളിലേതുപോലെ ഭരണം യെരുശലേമിലായി 
ത്തീരും.” 




















യിസ്രായേലുകാര്‍ ബാബിലോണി 
ലേക്കു പോകേണ്ടതെന്തുകൊണ്ട്‌? 
ടണപ്പോള്‍ നീയെന്തിന്‌ ഇത്രയുറക്കെ കര 
യുന്നു? നിന്‍െറ രാജാവ്‌ ഇല്ലാതായോ? നിനക്കു 
നിന്‍െറ നേതാവ്‌ നഷ്ടമായോ? പ്രസവവേദന 
അനുഭവിക്കുന്ന സ്ത്രീയെപ്പോലെയാണു നീ. 
10സീയോന്‍പുത്രി, വേദന അനുഭവിക്കൂ. 
നിന്‍െറ “കുഞ്ഞിനു” ജന്മമരുളുക. നീ ഈ നഗര 
(യെരൂശലേംത്തില്‍നിന്നും പുറത്തുപോകണം. 
നീ വയലില്‍ ചെന്നുവസിക്കും. അതായത്‌ നീ 
ബാബിലോണിലേക്കു പോകും. പക്ഷേ, ആ 
സ്ഥലത്തുനിന്നും നീ രക്ഷപ്പെടും. യഹോവ 
അവിടെവന്ന്‌ നിന്നെ രക്ഷിക്കും. അവര്‍ നിന്നെ 
നിന്‍െറ ശത്രുക്കളുടെയടുത്തുനിന്നും അകലേ 
ക്കു കൊണ്ടു പോകും. 

















മറ്റുരാഷ്ട്രങ്ങളെ യഹോവ നശിപ്പിക്കും 

1അനേകം രാഷ്ട്രങ്ങള്‍ നിനക്കെതിരെ യുദ്ധ 
ത്തിനു വന്നിരിക്കുന്നു. അവര്‍ പറയുന്നു, 
“നോക്കു, അതാ സീയോന്‍! നമുക്കവളെ ആക്ര 
മിക്കാം!” 

12അവര്‍ക്ക്‌ അവരുടെ പദ്ധതികളുണ്ട്‌. പക്ഷേ 
യഹോവയുടെ ആലോചനകള്‍ അവരറിയു 
ന്നില്ല. യഹോവ അവരെ ഇവിടെ കൊണ്ടുവ 
ന്നിരിക്കുന്നത്‌ ഒരു പ്രത്യേകകാര്യത്തിനാണ്‌. 
മെതിക്കളത്തിലെ ധാന്യംപോലെ അവര്‍ മെതി 
ക്കപ്പെടും 





യിസ്രായേല്‍ അതിന്‍െറ ശത്രു 
ക്കളെ തോല്ലിക്കും 

13“സീയോര്‍ററ പുത്രീ, എഴുന്നേറ്റ്‌ അവരെ 
മെതിക്കുക! ഞാന്‍ നിന്നെ അതിശക്തമാക്കും. 
നിനക്കു ഇരുമ്പുകൊമ്പുകളും ഓട്ടുകുളമ്പു 
കളും ഉള്ളതുപോലെയായിരിക്കും. അനേകരെ 
നീ തവിടു പൊടിയാക്കും. അവരുടെ സമ്പത്ത്‌ 
നീ യഹോവയ്ക്കു നല്‍കും. അവരുടെ നിധി 
നീ സകലഭൂമിയുടെയും യഹോവയ്ക്കു 
നല്‍കും.” 

ശക്തമായ നഗരമേ, ഇപ്പോള്‍ നിന്‍െറ ഭട 

ന്മാരെ സംഘടിപ്പിക്കു. നമ്മെ ആക്രമിക്കാന 
വര്‍ വളയുകയാണ്‌! യിന്ധ്രായേലിനന്‍െറ ന്യായാ 
ധിപന്‍െറ കവിളില്‍ അവര്‍ വടികൊണ്ട്‌ 
അടിക്കും. 





മീഖാ 5:2-6:8 


മശിഹാ ബേത്ത്ലേഹെമില്‍ പിറക്കും 
എന്നാല്‍ ബേത്ത്ലേഹെം എഫ്രാത്തേ, 
യെഹൂദയിലെ ഏറ്റവുംചെറിയ പട്ടണമാണു 
നീ. നിന്‍െറകുടുംബം എണ്ണാന്‍ പോലുമില്ലാ 
ത്തത്ര ചെറുതാകുന്നു. പക്ഷേ “യിസ്രായേലി 
ന്‍െറ ഭരണാധിപന്‍” എനിക്കായി നിന്നില്‍ 
നിന്നുമാണ്‌ വരുന്നത്‌. അവന്‍െറ ആരംഭം പണ്ടു 
പണ്ട്‌, പുരാതന കാലത്തില്‍ നിന്നാണ്‌. 
അതിനാല്‍ സ്ത്രീ അവന്‍, വാഗ്ദത്തരാജാ 
വിന്‌, ജന്മമരുളുംവരെ യഹോവ തന്‍റ ജന 
ത്തെ കൈവെടിയും. അനന്തരം അവന്‍െറ 
ബാക്കി സഹോദരന്മാര്‍ യിസ്രായേൽജനങ്ങളി 
ലേക്കു മടങ്ങിവരും. 

4അപ്പോള്‍ യിസ്രായേലിന്റെ ഭരണാധിപന്‍ 
യഹോവയുടെ ശക്തിയിലും തന്‍റ ദൈവ 
മായ യഹോവയുടെ അത്ഭുതനാമത്തിലും 
നിലകൊള്ളുകയും ആടുകളെ മേയ്ക്കുകയും 
ചെയ്യും. ആ സമയം അവന്‍െറ മാഹാത്മ്യം 
ഭൂമിയുടെ അതിരുകളിലേക്കെത്തുമെന്നതിനാല്‍ 
അവര്‍ സമാധാനത്തില്‍ ജീവിക്കും. 

ടഅവിടെ സമാധാനമുണ്ടായിരിക്കും. അതെ, 
അശ്ശൂർ, സൈന്യം നമ്മുടെ രാജ്യത്തേക്കു വരിക 
യും, നമ്മുടെ വ൯കെട്ടിടങ്ങളെ തകര്‍ക്കുകയും 
ചെയ്യും. പക്ഷേ യിസ്രായേലിന്‍റെ ഭരണാധി 
പന്‍ ഏഴ്‌ ഇടയന്മാരെയും എട്ടു നേതാക്കളെയും 
തെരഞ്ഞെടുക്കും. 

അവര്‍ തങ്ങളുടെ വാളുപയോഗിച്ച്‌ അശ്ശൂർ 
ക്കാരെ ഭരിക്കും. കൈയില്‍ പിടിച്ച വാളുകളു 
മായി അവര്‍ നിമ്രോദിന്‍െറ രാജ്യംഭരിക്കും. ആ 
ജനത്തെ ഭരിക്കാന്‍ അവര്‍ തങ്ങളുടെ വാളൂപ 
യോഗിക്കും. എന്നാലപ്പോള്‍ യിസ്രായേലിന്‍റെ 
അധിപന്‍, നമ്മുടെ ദേശത്തേക്കുവന്ന്‌ നമ്മുടെ 
മേഖല തകര്‍ക്കുന്ന അശ്ശൂര്‍ക്കാരില്‍ നിന്നും 
നമ്മെ രക്ഷിക്കും. 

"എന്നാല്‍ യാക്കോബില്‍നിന്നുള്ള അവശേ 
ഷിക്കുന്നവര്‍ രാഷ്ട്രങ്ങള്‍ക്കിടയില്‍ ചിതറി 
പ്പോകുകയും യഹോവയില്‍നിന്നുള്ള മഞ്ഞു 
തുള്ളികള്‍ പോലെയായിരിക്കുകയും ചെയ്യും. 
പുല്‍ക്കൊടിയിന്മേല്‍ വീണതും ആരെയും 
കാത്തു നില്‍ക്കാത്തതുമായ മഴത്തുള്ളിപോലെ 














890 


13നിന്‍െറ വ്യാജദൈവങ്ങളുടെ വിഗ്രഹങ്ങള്‍ 
ഞാന്‍ തകര്‍ക്കും. ആ വ്യാജദൈവങ്ങളുടെ സ്മാ 
രകശിലകള്‍ ഞാന്‍ വലിച്ചു താഴെയിടും. 
നിന്‍െറ കൈകളുണ്ടാക്കിയ വസ്തുക്കളെ നീ 
ആരാധിക്കില്ല. 

14അശേരാതൂണുകള്‍ ഞാന്‍ തകര്‍ക്കും. 
നിന്‍െറ വ്യാജദൈവങ്ങളെയും ഞാന്‍ തകര്‍ 
ക്കും. 

ചില രാഷ്ട്രങ്ങള്‍ എന്നെ ചെവിക്കൊ 
ള്ളില്ല. പക്ഷേ ഞാന്‍ എന്‍റെ കോപം കാട്ടും. 
അവരോടു ഞാന്‍ പ്രതികാരം ചെയ്യുകയും 


ചെയ്യും.” 


യഹോവയുടെ പരാതി 

ഇനി, യഹോവ പറയുന്നതു ശ്രവിക്കൂ: കഥ 

യൂടെ നിന്‍െറ വശം യഹോവയോടു പറ 
യുക. കുന്നുകള്‍ നിന്‍െറ കഥ കേള്‍ക്കട്ടെ. 

യഹോവയ്ക്കു തന്‍െറ ജനത്തിനെതിരെ ഒരു 
പരാതിയുണ്ട്‌. പര്‍വൃതങ്ങളേ, യഹോവയുടെ 
പരാതി കേള്‍ക്കുക. ഭൂമിയുടെ അടിത്തറകളേ, 
യഹോവയുടെ പരാതികേള്‍ക്കൂ. യിസ്രായേ 
ലിന്‍െറ പ്രവൃത്തികള്‍ തെറ്റാണെന്ന്‌ അവന്‍ 
തെളിയിക്കും! 

യഹോവ പറയുന്നു, “എന്‍െറ ജനമേ, 
ഞാനെന്തു ചെയ്തെന്നു പറയുക! ഞാന്‍ നിങ്ങ 
ള്‍ക്കെതിരെ എന്തെങ്കിലും തെറ്റു ചെയ്തോ? 
നിങ്ങളുടെ ജീവിതം ഞാന്‍ ദുരിതമാക്കിയോ? 

ഞാന്‍ ചെയ്തകാര്യങ്ങള്‍ പറയാം! മോശെ 
യെയും അഹരോനെയും മിര്യാമിനെയും ഞാന്‍ 
നിങ്ങള്‍ക്കിടയിലേക്കയച്ചു. നിങ്ങളെ ഈജി 
പ്തില്‍നിന്നും കൊണ്ടുവന്നു. നിങ്ങളെ അടിമ 
ത്തത്തില്‍നിന്നും മോചിപ്പിച്ചു. 

5എനന്‍െറെ ജനമേ, മോവാബിലെ രാജാവായ 
ബാലാക്കിന്‍െറ ദുഷ്ടമായ ആസൂത്രണങ്ങള്‍ 
ഓര്‍മ്മിക്കുക. ബെയോരിന്‍െറെ പുത്രനായ 
ബിലെയാം ബാലാക്കിനോടു പറഞ്ഞത്‌ ഓര്‍ 
മ്മിക്കുക. ശിത്തീംമുതല്‍ ഗില്‍ഗാല്‍വരെ സംഭ 
വിച്ചത്‌ ഓര്‍മ്മിക്കുക. അവയെ ഓര്‍ക്കുകയും 
യഹോവ നീതിമാനാണെന്ന്‌ നിങ്ങള്‍ മനസ്സി 
ലാക്കുകയും ചെയ്യുക.” 

















ആയിരിക്കും അവര്‍. 

എന്നാല്‍ ആ ജനങ്ങള്‍ക്കിടയില്‍ ചിതറിയ 
ജനപദങ്ങളിലുള്ള യാക്കോബില്‍നിന്നും അവ 
ശേഷിക്കുന്നവര്‍ കാട്ടുമൃഗങ്ങള്‍ക്കിടയില്‍ 
സിംഹത്തെപ്പോലെയായിരിക്കും. ആട്ടി൯പറ്റ 
ത്തിലെ സിംഹക്കുട്ടിയെപ്പോലെയായിരിക്കും 
അവര്‍. തനിക്കിഷ്ടമുള്ളിടത്തൊക്കെ അവന്‍ 
പോകും. അവനൊരു മൃഗത്തെ ആക്രമിച്ചാല്‍ 
ആര്‍ക്കും ആ മൃഗത്തെ രക്ഷിക്കാനാവില്ല. അവ 
ശേഷിക്കുന്നവരും അങ്ങനെയായിരിക്കും. 

നീ നിന്‍െറ കൈ ശത്രുക്കളുടെമേല്‍ ഉയര്‍ 
ത്തുകയും അവരെ നശിപ്പിക്കുകയും ചെയ്യും. 





ജനങ്ങള്‍ ദൈവത്തെ ആശ്രയിക്കും 

10യഹോവ പറയുന്നു, “അന്നു നിന്‍െറ കൂതി 
രകളെ ഞാന്‍ എടുത്തുകൊണ്ടു പോകുകയും 
നിന്‍െറ തേരുകള്‍ തകര്‍ക്കുകയും ചെയ്യും. 

1നിനന്‍െറ രാജ്യത്തെ നഗരങ്ങളെ ഞാന്‍ തക 
ര്‍ക്കും. നിന്‍െറ കോട്ടകളെ ഞാന്‍ നിലംപരി 
ശാക്കും. 

12നീയിനി ജാലവിദ്യ ചെയ്യാന്‍ ശ്രമിക്കില്ല. 
ഭാവിപറയാ൯ ശ്രമിക്കുന്നവരും നിനക്കുണ്ടാ 
വില്ല. 


ദൈവം നമ്മില്‍നിന്ന്‌ എന്താഗ്രഹിക്കുന്നു? 

യഹോവയുടെ സന്നിധിയിലേക്കു വരു 
മ്പോള്‍ ഞാനെന്താണു കൊണ്ടുവരേണ്ടത്‌. 
മുകളില്‍ ദൈവത്തിന്‍െറമുമ്പില്‍ നമിക്കു 
മ്പോള്‍ ഞാനെന്തു ചെയ്യണം? ഹോമയാഗങ്ങ 
ളും ഒരു വയസ്സുപ്രായമുള്ള കാളക്കിടാവിനെ 
യും യഹോവയുടെ സവിധത്തിലേക്കു ഞാന്‍ 
കൊണ്ടുവരണമോ? 

"ആയിരം ആണാടുകള്‍ കൊണ്ടോ പതിനാ 
യിരം എണ്ണപ്പുഴകള്‍ കൊണ്ടോ യഹോവ സന്തു 
ഷ്ടനാകുമോ? എന്‍റെ ആദ്യസന്താനത്തെ 
എന്‍െറ കുറ്റങ്ങള്‍ക്കു പ്രായശ്ചിത്തമായി നല്‍ക 
ണമോ? എന്‍റെ ശരീരത്തില്‍നിന്നും വന്ന 
കുഞ്ഞിനെ ഞാനെന്‍െറ പാപത്തിനു വില 
യായി നല്‍കണമോ? 

മനുഷ്യാ, നല്ലതെന്തെന്ന്‌ യഹോവ നിന്നോ 
ടൂ പറഞ്ഞു. നിന്നില്‍നിന്നും യഹോവയ്ക്കി 
താണു വേണ്ടത്‌. മറ്റുള്ളവരോടു നീതിപുലര്‍ 
ത്തുക. കാരുണ്യത്തെയും വിശ്വസ്തതയെയും 
സ്നേഹിക്കുക. നിങ്ങളുടെ ദൈവത്തിനു 
മുമ്പില്‍ വിനീതരായിരിക്കുക. വഴിപാടുകള്‍ 
കൊണ്ട്‌ അവനെ (൨ ീതിപ്പെടുത്താ൯ ശ്രമിക്ക 
രുത്‌. 











891 


യിസ്രായേലുകാര്‍ ചെയ്തിരുന്നതെന്ന്‌? 

യഹോവയുടെ ശബ്ദം നഗരത്തോടാക്രോ 
ശിക്കുന്നു. ജ്ഞാനി യഹോവയുടെ നാമത്തെ 
ആദരിക്കുന്നു. അതിനാല്‍ ദണ്ഡുപേറുന്നവനും 
ശിക്ഷാദണ്ഡിനും ചെവി കൊടുക്കുക! 

ദുഷ്ടന്മാര്‍ തങ്ങള്‍ മോഷ്ടിച്ച നിധി 
ഇപ്പോഴും ഒളിപ്പിക്കുന്നുവോ? വളരെ ചെറിയ 
കൂടകളുമായി അവര്‍ ഇപ്പോഴും ആളുകളെ 
കബളിപ്പിക്കുന്നുണ്ടോ? ഉവ്വ്‌! അക്കാര്യങ്ങളൊ 
ക്കെ ഇപ്പോഴും സംഭവിക്കുന്നുണ്ട്‌! 

വ്കള്ളത്രാന്ധുകളും ആളവുകോലും ഉപയോ 
ഗിക്കുന്ന ദുഷ്ടന്മാരോടു ഞാന്‍ പൊറുക്കണ 
മോ? വേണ്ട! കള്ളത്തൂക്കത്താല്‍ നിറച്ച സഞ്ചി 
യുള്ളവരോടു ഞാന്‍ പൊറുക്കണമോ? ഇല്ല. 

12ആ നഗരത്തിലെ ധനികര്‍ ഇപ്പോഴും ക്രൂര 
ന്മാരാണ്‌! ആ നഗരവാസികള്‍ ഇപ്പോഴും നുണ 
പറയുന്നു. അതെ, അവര്‍ തങ്ങളുടെ നുണ 
പറയുന്നു! 

13അതിനാല്‍ ഞാന്‍ നിന്നെ ശിക്ഷിക്കാന്‍ 
തുടങ്ങിയിരിക്കുന്നു. നിന്‍െറ പാപങ്ങള്‍മൂലം 
ഞാന്‍ നിന്നെ നശിപ്പിക്കും. 

14നീ ഭക്ഷിക്കുമെങ്കിലും മതിവരില്ല. നിന്‍െറ 
വയറ്‌ ഒഴിഞ്ഞിരിക്കുകയും നിനക്കു വിശക്കു 
കയും ചെയ്യും. ജനത്തെ സുരക്ഷിതരായി 
കൊണ്ടുവരാന്‍ നീ ശ്രമിക്കും. പക്ഷേ നീ രക്ഷ 
പെടുത്തിയവരെ വാള്‍ക്കാര്‍ വധിക്കും! 

15നീ വിത്തു വിതയ്ക്കുമെങ്കിലും കൊയ്യുക 
യില്ല. ഒലീവു പിഴിഞ്ഞ്‌ എണ്ണയെടുക്കാ൯ ശ്രമി 
ക്കുമെങ്കിലും എണ്ണ കിട്ടുകയില്ല. മുന്തിരി പിഴി 
യുമെങ്കിലും കുടിക്കാനുള്ള വീഞ്ഞുണ്ടാക്കാന്‍ 
സത്തു കിട്ടുകയില്ല. 

16എന്തെന്നാല്‍ ഒമ്രിയുടെ നിയമം നിങ്ങള്‍ 
പാലിച്ചു. ആഹാബിനന്‍െറ കുടുംബം ചെയ്യുന്ന 
തിന്മകളൊക്കെ നീ ചെയ്യുന്നു. അവരുടെ ഉപ 
ദേശം നീ പിന്തുടരുന്നു. അതിനാല്‍ നീ നശിപ്പി 
ക്കപ്പെടാന്‍ ഞാനനുവദിക്കും. നിന്‍െറ നശിപ്പി 
ക്കപ്പെട്ട നഗരംകണ്ട്‌ ആളുകള്‍ ചൂളംവിളിക്കും. 
അപ്പോള്‍ മറ്റു രാഷ്ട്രക്കാര്‍ നിന്നെ നാണം 
കെടുത്തുകയും ചെയ്യും. 








ജനങ്ങള്‍ ചെയ്യുന്ന ദുഷ്ടതകള്‍ 
മൂലം മീഖാ വിഷമിക്കുന്നു 

എനിക്കു വളരെ മനക്കലക്കമുണ്ടായിരി 

ക്കുന്നു. എന്തെന്നാല്‍ ഞാന്‍ ശേഖരിക്കപ്പെട്ട 
പഴംപോലെ പറിച്ചെടുക്കപ്പെട്ടുകഴിഞ്ഞ മുന്തി 
രിപോലെയാണ്‌. തിന്നാന്‍ മുന്തിരി അവശേ 
ഷിക്കുന്നില്ല. ഞാനിഷ്‌ടപ്പെടുന്ന അത്തിമരത്തി 
ന്‍െറ ആദ്യഫലങ്ങളില്ല. 

അതായത്‌, വിശ്വസ്തരായവര്‍ എല്ലാം 
പൊയ്ക്കഴിഞ്ഞു. നന്മയുള്ളവര്‍ ഈ രാജ്യത്ത്‌ 
അവശേഷിക്കുന്നില്ല. ഓരോരുത്തനും മറ്റൊരു 
വനെ കൊല്ലാന്‍ കാത്തിരിക്കുന്നു. ഓരോരുത്ത 
നും തന്‍റെ സഹോദരനെ കുടുക്കാന്‍ ശ്രമി 
ക്കുന്നു. 

ണ്ടു കൈകള്‍കൊണ്ടും തിന്മ ചെയ്യാന്‍ 
വിരുതന്മാരാണു ജനം. ഉദ്യോഗസ്ഥര്‍ കൈ 
ക്കൂലി ചോദിക്കുന്നു. കോടതിവിധി മാറ്റിമറി 
ക്കാന്‍ ന്യായാധിപര്‍ പണം വാങ്ങുന്നു. “പ്രധാ 
നനേതാക്കള്‍” ന്യായവും നീതിയുമുള്ള തീരുമാ 
നമെടുക്കുന്നില്ല. അവര്‍ തോന്നിയതുപോലെ 
പ്രവര്‍ത്തിക്കുന്നു. 

4അവരില്‍ ഏറ്റവും നല്പവന്‍പോലും മുള്‍ക്കാ 
ടുപോലെയാകുന്നു. അവരില്‍ ഏറ്റവുംനല്ല 











മീഖാ 6:9-7:15 


വന്‍പോലും ഒരു മുള്ളുവേലിയെക്കാള്‍ വളഞ്ഞ 
ബുദ്ധിയുള്ളവനാണ്‌. 


ശിക്ഷാദിനം വരവായി 
ഈ ദിനം വരുമെന്ന്‌ നിന്‍െറ പ്രവാചകര്‍ 
പറഞ്ഞു. നിന്‍െറ കാവല്‍ക്കാരുടെ ദിനം വന്നി 
രിക്കുന്നു. ഇനി നീ ശിക്ഷിക്കപ്പെടും! ഇനി നീ 
അവഹേളിക്കപ്പെടും. 
നിന്‍െറ അയല്‍ക്കാരനെ വിശ്വസിക്കരുത്‌! 
സുഹൃത്തിനെ വിശ്വസിക്കരുത്‌! ഭാര്യയോടു 
പോലും തുറന്നു സംസാരിക്കരുത്‌! 
സ്വന്തം വീട്ടിലുള്ളവര്‍ തന്നെയായിരിക്കും 
ഒരുവന്‍റെ ശത്രുക്കള്‍. പുത്രന്‍ പിതാവിനെ 
ആഭരിക്കില്ല. പുത്രി അമ്മയ്ക്കെതിരെ തിരിയും. 
മരുമകള്‍ അമ്മായിയമ്മയ്ക്കെതിരെ തിരിയും. 








യഹോവയാകുന്നു രക്ഷകന്‍ 

അതിനാല്‍ ഞാന്‍ സഹായത്തിനായി 
യഹോവയെ നോക്കും. എന്നെ രക്ഷിക്കാന്‍ 
ഞാന്‍ ദൈവത്തെ കാത്തിരിക്കും. എന്‍െറ 
ദൈവം എന്നെ ശ്രവിക്കും. ഞാന്‍ വീണിരിക്കു 
ന്നു. പക്ഷേ ശത്രുവേ, എന്നെ പരിഹസിക്കരുത്‌! 
ഞാന്‍ വീണ്ടും എഴുന്നേല്‍ക്കും. ഞാനിപ്പോള്‍ 
ഇരുട്ടിലിരിക്കുന്നു. പക്ഷേ യഹോവ എനിക്കു 
വെളിച്ചമായിരിക്കും. 


യഹോവ ക്ഷമിക്കുന്നു 

യഹോവയ്ക്കെതിരെ ഞാന്‍ പാപം ചെ 
യ്തു അതിനാല്‍ അവനെന്നോടു രോഷമാ 
യിരുന്നു. പക്ഷേ കോടതിയില്‍ അവന്‍ എനി 
ക്കുവേണ്ടി ന്യായവാദം നടത്തും. അവന്‍ എനി 
ക്കായി ന്യായം നടത്തിത്തരും. എന്നിട്ടവന്‍ 
എന്നെ വെളിച്ചത്തിലേക്കു കൊണ്ടുവരും. 
അവന്‍ നീതിമാനെന്നു ഞാന്‍ കാണും. 

10തൃനന്‍െറെ ശത്രു എന്നോടു ചോദിച്ചു, 
“നിനെ ദൈവമാകുന്ന യഹോവയെവിടെ?” 
അപ്പോള്‍ എന്‍െറ ശത്രു ഇതു കാണുകയും 
ലജ്ജിക്കുകയും ചെയ്യും. അന്ന്‌ ഞാനവളെ പരി 
ഹസിക്കും. ജനം അവളുടെ മേല്‍കൂടി വഴി 
യിലെ ചെളിയിലെന്ന പോലെ നടക്കും. 





യെഹൂദര്‍ മടങ്ങിവരുന്നു 

"നിന്‍െറ ഭിത്തികള്‍ പുനര്‍നിര്‍മ്മിക്കപ്പെ 
ടുന്ന ദിനം വരും. അന്ന്‌ രാജ്യം വളരും. 

12നിന്‍െറെ ജനത നിന്‍െറ ദേശത്തേക്കു മടങ്ങി 
വരും. അശ്ശൂരില്‍നിന്നും ഈജിപ്തിലെ നഗര 
ങ്ങളില്‍നിന്നും അവര്‍ മടങ്ങിവരും. നിന്‍െറ 
ജനം ഈജിപ്തില്‍നിന്നും യൂഫ്രട്ടീസ്നദിയുടെ 
മറുകരയില്‍നിന്നും മടങ്ങിവരും. പടിഞ്ഞാറന്‍ 
സമുദ്രത്തില്‍നിന്നും കിഴക്കന്‍പര്‍വ്വതങ്ങളില്‍ 
നിന്നും അവര്‍ മടങ്ങിവരും. 

13അവിടെ ജീവിച്ചവരാലും അവരുടെ പ്രവൃ 
ത്തിയാലും ആ ദേശം നശിപ്പിക്കപ്പെട്ടു. 

14അതിനാല്‍ നിന്‍െറജനത്തെ നിന്‍െറ ദണ്ഡു 
കൊണ്ടു ഭരിക്കുക. നിന്‍െറ ആള്‍ക്കൂട്ടത്തെ ഭരി 
ക്കുക. ആ ആട്ടിന്‍പറ്റം വനത്തിലും കര്‍മ്മേല്‍ 
പര്‍വ്വതത്തിലും വസിക്കുന്നു. മുന്‍കാലങ്ങളി 
ലേതുപോലെ ബാശാനിലും ഗിലെയാദിലും 
അവര്‍ വസിക്കുന്നു. 











യിസ്രായേല്‍ അതിന്‍െറ ശത്രു 
ക്കളെ തോല്ലിക്കും 
15നിന്നെ ഈജിപ്തില്‍നിന്നു പുറത്തു കൊ 
ണ്ടുവന്നപ്പോള്‍ ഞാന്‍ അനവധിഅത്ഭുതങ്ങള്‍ 


മീഖാ 7:16-20 


ചെയ്തു. അതുപോലെ ഞാന്‍ അനവധി 
അത്ഭുതങ്ങള്‍ നിനക്കു കാട്ടിത്തരും. 
1രാഷ്ട്രങ്ങള്‍ ആ അത്ഭുതങ്ങള്‍ കാണും. 
അവര്‍ ലജ്ജിതരാവുകയും ചെയ്യും. തങ്ങളുടെ 
“ശക്തി” എന്തുമായി താരതമ്യപ്പെടുത്തി 
യാല്‍ ഒന്നുമല്ലെന്ന്‌ അവര്‍ കാണും. അവര്‍ 
അന്തംവിട്ട്‌ കൈകൊണ്ടു വായ്പൊത്തും! 
അവര്‍ തങ്ങളുടെ ചെവിപൊത്തി കേള്‍ക്കാതി 
രിക്കും. 
17അവര്‍ ചെളിയിലൂടെ പാമ്പിനെപ്പോലെ 
ഇഴയും. അവര്‍ ഭയന്നു വിറയ്ക്കും. തറയിലെ 
മാളത്തില്‍നിന്നും ഇഴഞ്ഞ്‌ നമ്മുടെ ദൈവമാ 
കുന്ന യഹോവയിങ്കലേക്കു വരുന്ന കീടങ്ങളെ 
പ്പോലെയായിരിക്കും അവര്‍. ദൈവമേ, അവര്‍ 
ഭയക്കുകയും നിന്നെ ആദരിക്കുകയും ചെയ്യും! 











892 


യഹോവയെ വാഴ്ത്തുക 
18നിന്നെപ്പോലെ മറ്റൊരു ദൈവമില്ല. ജന 
ത്തിന്‍െറ തെറ്റ്‌ നീ എടുത്തുകളയുന്നു. അവശേ 
ഷിക്കുന്നജനതയോടു ദൈവം ക്ഷമിക്കുന്നു. 
ദൈവം എന്നും കോപിച്ചിരിക്കില്പ. എന്തെ 
ന്നാല്‍ കാരുണ്യവാനായിരിക്കുവാ൯ അവന്‍ 
ഇഷ്ടപ്പെടുന്നു. 
19അവന്‍ തിരികെവന്ന്‌ നമ്മെവീണ്ടും ആശ്വ 
സിപ്പിക്കും. അവന്‍ നമ്മുടെ അപരാധം തകര്‍ 
ക്കുകയും നമ്മുടെ പാപം മുഴുവന്‍ അഗാധസമു 
ദ്രത്തിലേക്ക്‌ എറിയുകയും ചെയ്യും. 
2ദൈവമേ, യാക്കോബിനോടു വിശ്വസ്തത 
കാട്ടു. പണ്ട്‌ ഞങ്ങളുടെ പൂര്‍വ്വികരോടു 
വാഗ്ദാനംചെയ്തപോലെ അബ്രാഹാമിനോ 
ടു കാരുണ്യവും വിശ്വസ്തതയും കാട്ടു. 





893 


നഹും 


എല്‍ക്കോശിലെ നഹൂമിന്‍െറ ദര്‍ശനമാണ്‌ 
ഈ ഗ്രന്ഥം. നീനെവേനഗരത്തെപ്പറ്റിയുള്ള 
ദു:ഖസന്ദേശമാണി ത്‌. 


യഹോവ നീനെവേയോടു കോപിക്കുന്നു 

യഹോവ. തീഷ്ണതയുള്ളൊരു ദൈവമാണ്‌ 
കുറ്റവാളികളെ യഹോവ ശിക്ഷിക്കുന്നു. യഹോ 
വ വളരെ കോപിഷ്ഠനുമാണ്‌! തന്‍െറ ശത്രുക്ക 
ളെ യഹോവ ശിക്ഷിക്കുന്നു. തന്‍െറ ശത്രുക്കളോ 
ടവന്‍ എന്നും കോപിക്കുന്നു. 

യഹോവ ക്ഷമാശീലനാണ്‌. പക്ഷേ അവന്‍ 
വളരെ ശക്തനുമാണ്‌! കുറ്റവാളികളെ യഹോവ 
ശിക്ഷിക്കുകയും ചെയ്യും. അവനവരെ വെറുതെ 
രിടില്പ. ദുഷ്ടരെ ശിക്ഷിക്കാനാണു യഹോവ 
രുന്നത്‌. തന്‍െറ ശക്തികാണിക്കാന്‍ അവന്‍ 
ചുഴലിക്കാറ്റിനെയും കൊടുങ്കാറ്റിനെയും ഉപ 
യോഗിക്കുന്നു. മനുഷ്യന്‍ ഭൂമിയിലെ പൊടി 
യില്‍ നടക്കുന്നു. പക്ഷേ യഹോവ മേഘങ്ങളില്‍ 
നടക്കുന്നു! 

യഹോവ സമുദ്രങ്ങളെ ശാസിക്കുകയും 
അവ വറ്റിവരളുകയും ചെയ്യും. നദികളെയെ 
ല്ലാം അവന്‍ വറ്റിക്കും! ബാശാനിലെയും കര്‍മ്മേ 
ലിലെയും ഫലപുഷ്ടി അവന്‍ ഇല്ലാതാക്കുന്നു. 
ലെബാനോനിലെ പുഷ്പങ്ങള്‍ വാടിപ്പോ 
കുന്നു. യഹോവ വരികയും പര്‍വ്വതങ്ങള്‍ ഭയം 
കൊണ്ടു വിറയ്ക്കുകയും കുന്നുകള്‍ ഉരുകിപ്പോ 
വുകയും ചെയ്യും. യഹോവ വരികയും ഭൂമി 
ഭയന്നു വിറയ്ക്കുകയും ചെയ്യും. ലോകവും 
അതിലുള്ള എല്ലാമനുഷ്യരും ഭയംകൊണ്ടു 
വിറയ്ക്കും. 

യഹോവയുടെ മഹാകോപത്തിനു നേര്‍ക്കു 








വ 
വ 











നില്‍ക്കാന്‍ ആര്‍ക്കുമാകില്ല. അവന്‍റെ മഹാ 
കോപത്തെ ആര്‍ക്കും 
സഹിക്കാനാകില്ല. അവന്‍റെ കോപം 





അഗ്നിപോലെ ജ്വലിക്കും. അവന്‍ വരുമ്പോള്‍ 
പാറകള്‍ ഛിന്നഭിന്നമാകും. 

യഹോവ നല്ലവനാണ്‌. ദൂരിതകാലങ്ങളില്‍ 
അഭയസ്ഥാനമാണവന്‍. തന്നില്‍ ആശ്രയിക്കുന്ന 
വരെ അവന്‍ പരിപാലിക്കുന്നു. 

പേക്ഷേ തന്‍െറ ശത്രുക്കളെ അവന്‍ പൂര്‍ണ്ണ 
മായും നശിച്ചിക്കും. അവരെ അവന്‍ പ്രളയം 
കൊണ്ട്‌ ഒഴുക്കിക്കളയും. ശത്രുക്കളെ അവന്‍ ഇരു 
ട്ടിലേക്കോടിക്കും. 

നിങ്ങളെന്തിനാണ്‌ യഹോവയ്ക്കെതിരെ 
ഗൂഡാലോചന നടത്തുന്നത്‌? നിങ്ങള്‍ വീണ്ടും 
ദുരിതങ്ങളുണ്ടാക്കാതിരിക്കാ൯ അവന്‍ നിങ്ങളെ 
ഉന്മൂലനാശം ചെയ്യും! 

10കലത്തിനടിയിലെ തീയില്‍ വയ്ക്കഒ 
ടുന്ന es ലെ നിങ്ങള്‍ പൂര്‍ണ്ണ 
മായും നശിപ്പിക്കപ്പെടും. വേഗത്തില്‍ കത്തുന്ന 
ഉണങ്ങിയ ഇഈഇറ്റപോലെ നിങ്ങള്‍ വേഗം നശി 
പ്പിക്കപ്പെടും. 

1അശ്ലൂരേ, നിന്നില്‍നിന്നൊരുവന്‍ വന്നു. 
യഹോവയ്ക്കെതിരെ അവന്‍ ദുഷ്ടപദ്ധതിക 
ളിട്ടു അവന്‍ ദുരുപദേശം നല്‍കി. 














12യെഹുദയോട യഹോവയിങ്ങനെ പറ 
ഞ്ഞു: “അശ്ലൂര്‍ക്കാര്‍ ശക്തന്മാരാണ്‌. അവര്‍ക്ക 
നേകം ഭടന്മാരുണ്ട്‌. എന്നാലവരെല്ലാം കൊല്ല 
പ്പെടും. അവരൊക്കെ അവസാനിപ്പിക്കപ്പെടും. 
എന്‍െറ ജനമേ, ഞാന്‍ നിങ്ങള്‍ക്കു യാതനതന്നു. 
എന്നാലിനി നിങ്ങള്‍ക്കു ഞാന്‍ യാതന തരിക 
യില്ല. 

ഇപ്പോള്‍ ഞാന്‍ നിങ്ങളെ അശ്ശൂര്‍ക്കാരുടെ 
ശക്തിയില്‍നിന്നും മോചിപ്പിക്കാം. ആ നുകം 
ഞാന്‍ നിങ്ങളുടെ കഴുത്തില്‍നിന്നെടുക്കും. 
നിങ്ങളുടെ ചങ്ങലക്കെട്ടുകള്‍ ഞാന്‍ തകര്‍ 
ത്തുകളയും.” 

14അശ്ലൂരിനെറ രാജാവേ, യഹോവ നിന്നെക്കു 
റിച്ച്‌ ഒരു ആജ്ഞ നല്‍കി: “നിന്‍െറ നാമം 
നിലനിര്‍ത്താന്‍ നിനക്കു പി൯ഗാമികളുണ്ടാ 
വില്ല. നിന്‍െറ ദൈവങ്ങളുടെ ആലയത്തിലുള്ള 
ശില്പങ്ങളും ലോഹപ്രതിമകളും ഞാന്‍ തകര്‍ 
ക്കും. നിന്‍െറ ശവക്കുഴി ഞാന്‍ തയ്യാറാക്കുകയാ 
ണ്‌. കാരണം നിന്‍െറ അന്ത്യം അടുത്തുകൊണ്ടി 
രിക്കുന്നു! 

1യെഹൂദയേ, നോക്കൂ! പര്‍വൃതങ്ങള്‍ക്കു മുക 
ളിലൂടെ വരുന്നതു നോക്കൂ! സദ്വാര്‍ത്തയുമായി 
ഒരു ദൂതന്‍ വരുന്നു! അവന്‍ സമാധാനം 
ആശംസിക്കുന്നു. യെഹുദയേ, നിന്‍െറ വിശേഷ 
ദിവസങ്ങള്‍ ആഘോഷിക്കൂ! യെഹൂദയേ, നീ 
വാഗ്ദാനം ചെയ്ത കാര്യങ്ങള്‍ ചെയ്യുക. ആ 
കൊള്ളരുതാത്തവര്‍ ഇനിയും നിങ്ങളെ ആക്രമി 
ക്കാന്‍ വരില്ല! എന്തുകൊണ്ടെന്നാല്‍ ആ ദുഷ്ട 
ന്മാര്‍ നശിപ്പിക്കപ്പെട്ടു. 














നീനെവേ തകര്‍ക്കപ്പെടും 

നിങ്ങളെ ആക്രമിക്കാനൊരു ശത്രു വരുന്നു. 

നിന്‍െറ നഗരത്തിലെ കോട്ടയില്‍ കാവല്‍ 
നില്‍ക്കുക. യുദ്ധത്തിനു തയ്യാറാവുക. പോരാട്ട 
ത്തിനൊരുങ്ങുക! 

അതെ, യാക്കോബിന്‍െറ പ്രഭാവത്തെ 
യഹോവ യിസ്രായേലിന്‍റെ പ്രഭാവംപോലെ 
ആക്കുകയാണ്‌. ശത്രു അവരെ തകര്‍ക്കുകയും 
അവരുടെ മുന്തിരിവള്ളികള്‍ നശിപ്പിക്കുകയും 
ചെയ്തു. 

3ആ ഭടന്മാരുടെ പരിചചുവന്നതാണ്‌. അവ 
രുടെ വസ്ത്രത്തിനു രക്തവര്‍ണ്ണമാണ്‌. യുദ്ധ 
ത്തിനായി നിരന്നിരിക്കുന്ന അവരുടെ രഥങ്ങള്‍ 
തീജ്വാലപോലെ തിളങ്ങുന്നു. അവരുടെ കുന്ത 
ങ്ങള്‍ ഉയര്‍ത്തപ്പെട്ടിരിക്കുന്നു. 

രഥങ്ങള്‍ വീഥികളിലൂടെ പാഞ്ഞുപോകു 
ന്നു. ചത്വരത്തിലൂടെ അവ അങ്ങോട്ടുമിങ്ങോ 
ട്ടും പായുന്നു. അവ തീപ്പന്തങ്ങള്‍പോലെ 
തോന്നിക്കുന്നു. പാഞ്ഞുനടക്കുന്ന മിന്നല്‍പ്പി 
ണര്‍ പോലെ. 

ശത്രു തന്‍െറ മികച്ച ഭടന്മാരെ വിളിക്കുന്നു. 
ഓടിവരുമ്പോള്‍ അവര്‍ ഇടറുന്നു. മതിലിലേക്കു 
ഓടിച്ചെന്ന്‌ അവര്‍ ഇടികട്ടയ്ക്കുമേല്‍ ലോഹമറ 
സ്ഥാപിച്ചിരിക്കുന്നു. 











നഹൂം 2:6-3:16 


പക്ഷേ നദിക്കടുത്തുള്ള കവാടങ്ങള്‍ തുറന്നി 
രിക്കുന്നു, ശത്രുക്കള്‍ തള്ളിക്കയറി രാജകൊട്ടാരം 
തകര്‍ക്കുന്നു. 

"റാണിയെ ശത്രുക്കള്‍ പിടിച്ചുകൊണ്ടുപോ 
കുന്നു. അവളുടെ അടിമപ്പെണ്ണുങ്ങള്‍ പ്രാവുക 
ളെപ്പോലെ തേങ്ങുന്നു. ദു:ഖം പ്രകടിപ്പിക്കാന്‍ 
അവര്‍ സ്വന്തം നെഞ്ചിലിടിക്കുന്നു. 

വെള്ളം ഒഴുകിപ്പോകുന്ന കുളംപോലെയാണ്‌ 
നീനെവേ. ആളുകള്‍ നിലവിളിക്കുന്നു, “അരുത്‌! 
ഓടിപ്പോകരുത്‌!” പക്ഷേ ഒരു ഫലവുമുണ്ടാകു 
ന്നില്ല! 

9ടനീനെവേയെ തകര്‍ക്കുന്ന ഭടന്മാരേ, വെള്ളി 
കൊള്ളയടിക്കുക! സ്വര്‍ണ്ണം കൊള്ളയടിക്കുക! 
കൊള്ളയടിക്കാന്‍ ഒരുപാടുണ്ട്‌. അനേകം നിധി 
കളുണ്ടവിടെ! 

14ണപ്പോള്‍ നീനെവേ ശൂന്യം, എല്ലാം കവര്‍ 
ച്ചചെയ്യപ്പെട്ടു. നഗരം തകര്‍ക്കപ്പെട്ടു! ജനങ്ങ 
ള്‍ക്കു ധൈര്യം നഷ്ടമായിരിക്കുന്നു, അവരുടെ 
ഹൃദയം ഭയം കൊണ്ടുരുകുന്നു, അവരുടെ കാല്‍ 
മുട്ടുകള്‍ കൂട്ടിയിടിക്കുന്നു, അവരുടെ ശരീര 
ങ്ങള്‍ വിറയ്ക്കുന്നു, അവരുടെ മുഖങ്ങള്‍ ഭയം 
കൊണ്ട്‌ വിളറുന്നു. 

11സിംഹത്തിന്‍്റെറ ഗുഹ (നീനെവേ) ഇപ്പോ 
ഴെവിടെ? ആണ്‍സിംഹങ്ങളും പെണ്‍സിംഹങ്ങ 
ളും അവിടെ വസിച്ചിരുന്നു. അവയുടെ കുഞ്ഞു 
ങ്ങള്‍ക്കു പോലും ഭയമുണ്ടായിരുന്നില്ല. 

12സിംഹം (നീനെവേയിലെ രാജാവ്‌) തനി 
ക്കും തന്‍െറ കുട്ടികള്‍ക്കും ആഹാരം ഒരുക്കാന്‍ 
ജനങ്ങളെ കൊന്നു. തന്‍െറ ഗുഹ അവന്‍ പുരു 
ഷന്മാരുടെ മൃതദേഹങ്ങള്‍കൊണ്ടു നിറച്ചു. 
തന്‍െറ ഗൂഹ അവന്‍ താന്‍ കൊന്നസ്ത്രീക 
ളുടെ മൃതദേഹങ്ങള്‍കൊണ്ടു നിറച്ചു. 

സര്‍വശക്തനായ യഹോവ പറയുന്നു, 
“നീനെവേ, ഞാന്‍ നിനക്കെതിരാകുന്നു! 
നിന്‍െറ രഥങ്ങള്‍ ഞാന്‍ ചുട്ടെരിക്കും. നിന്‍െറ 
“സിംഹക്കുട്ടികളെ” യുദ്ധത്തില്‍ ഞാന്‍ കൊല്ലും. 
ഇനി നീ ഭൂമിയിലാരെയും വേട്ടയാടുകയില്ല. 
മനൂഷ്യരിനി ഒരിക്കലും നിന്‍െറ ദൂതന്മാരില്‍ 
നിന്നും ദുര്‍വാര്‍ത്തകള്‍ കേള്‍ക്കില്ല.” 








നീനെവേയ്ക്കു ദുര്‍വാര്‍ത്ത 

കൊലയാളികളുടെ നഗരത്തിനു ദുരിതം: 

നുണകള്‍ നിറഞ്ഞ ഒരു നഗരമാകുന്നു 
നീനെവേ. മറ്റു രാജ്യങ്ങളില്‍നിന്നുള്ള കൊള്ളമു 
തലാണ്‌ അതില്‍ നിറയെ. അതു വേട്ടയാടി 
ക്കൊന്ന മനുഷ്യരുടെ ശവങ്ങള്‍കൊണ്ട്‌ നിറ 
ഞ്ഞിരിക്കുന്നു! 

2പാട്ടവാറി൯ന്‍െറ ശബ്ദം, ചക്രങ്ങളുടെ 
ശബ്ദം, കുതിരക്കുളന്പടിയൊച്ച, തേരുരുളുന്ന 
ശബ്ദം ഇതെല്ലാം നിനക്കു കേള്‍ക്കാം! 

കുതിരപ്പടയാളികള്‍ ആക്രമിക്കുകയാണ്‌. 
അവരുടെ വാളുകള്‍ മിന്നുന്നു, അവരുടെ കുന്ത 
ങ്ങള്‍ ചീറുന്നു! കൊല്ലപ്പെട്ടവര്‍ അസംഖ്യമുണ്ട്‌, 
ശവശരീരങ്ങള്‍ കുന്നുകൂടുന്നു. എണ്ണാനാവാത്ത 
ത്ര ശവശരീരങ്ങള്‍! ആളുകള്‍ മൃതദേഹങ്ങളില്‍ 
തട്ടിവീഴുന്നു. 

നീനെവേ മൂലമാണിതൊക്കെ സംഭവിച്ചത്‌. 
ഒരിക്കലും വേണ്ടത്ര കിട്ടാത്ത വേശ്യയെപ്പോ 
ലെയാണു നീനെവേ. അവള്‍ കൂടുതല്‍ കൂടുതല്‍ 
ആവശ്യപ്പെടുന്നു. അവള്‍ അനേകം ജനതകള്‍ 
ക്കു സ്വയം വില്‍ക്കുകയും അവരെ അടിമകളാ 
ക്കാന്‍ ജാലവിദ്യ ഉപയോഗിക്കുകയും ചെയ്തു. 

സര്‍വ്വശക്തനായ യഹോവ പറയുന്നു, 
“നീനെവേ, ഞാന്‍ നിനക്കെതിരാണ്‌. നിന്‍െറ 





894 


വസ്ത്രങ്ങള്‍ നിന്‍െറ മുഖം വരെ ഞാനുയര്‍ 
ത്തും. രാഷ്ട്രങ്ങള്‍ നിന്‍െറ നഗ്നശരീരം 
കാണാന്‍ ഞാനിടയാക്കും. ആ രാജ്യങ്ങള്‍ 
നിന്‍െറ അപമാനം കാണും. 

നിന്‍െറമേല്‍ ഞാന്‍ വൃത്തികെട്ട വസ്തുക്കള്‍ 
വാരിയെറിയും. നിന്നോടു ഞാന്‍ വെറുപ്പോടെ 
പെരുമാറും. ആളുകള്‍ നിന്നെ നോക്കി പരിഹ 
സിക്കും. 

നനിന്നെക്കാണുന്നവര്‍ ഞെട്ടിത്തരിക്കും. 
അവര്‍ പറയും, “നീനെവേ നശിപ്പിക്കപ്പെട്ുു. 
അവള്‍ക്കുവേണ്ടി ആരു കരയും?” നീനെവേ, 
നിന്നെ ആശ്വസിപ്പിക്കാന്‍ ആരുമുണ്ടാകില്ലെ 
ന്നു എനിക്കറിയാം.” 

നിനെവേ, നൈല്‍നദിക്കരികിലുള്ള തേബെ 
സിനെക്കാള്‍ ഭേദമാണോ നീ? അല്ല! തേബെ 
സിനു ചുറ്റും വെള്ളമുണ്ടായിരുന്നു. ആ വെള്ളം 
കൊണ്ടാണവന്‍ ശത്രുക്കളില്‍നിന്നും സ്വയം 
രക്ഷിച്ചിരുന്നത്‌. ആ വെള്ളം അവള്‍ ഒരു കോട്ട 
യായും ഉപയോഗിച്ചു! 

9എത്യോപ്യയും ഈജിപ്തും തേബെസിനെ 
കൂടുതല്‍ ശക്തമാക്കി. സുഡാനും ലിബിയയും 
അവളെ പിന്താങ്ങി. 1പക്ഷേ തേബെസ്‌ 
തോല്ലിക്കപ്പെട്ടു. അവളുടെ ജനങ്ങള്‍ തടവുക 
രായി വിദേശങ്ങളിലേക്കു കൊണ്ടുപോകപ്പെ 
ട്ടു. അവളുടെ കുഞ്ഞുങ്ങളെ ഭടന്മാര്‍ ഓരോ 
തെരുവുമൂലയിലുമിട്ട്‌ തല്ലിക്കൊന്നു. ആര്‍ 
പ്രമാണികളെ അടിമകളാക്കണമെന്നു അവര്‍ 
നറുക്കിട്ടു നിശ്ചയിച്ചു. തേബെസിലെ പ്രമാ 
ണിമാരെ അവര്‍ ചങ്ങലയിക്കിട്ടു. 

1അതിനാല്‍ നീനെവേ, നീയും ഒരു കുടിയ 
നെപ്പോലെ നിലംപതിക്കും! നീ ഒളിക്കാന്‍ ശ്രമി 
ക്കും. ശത്രുവില്‍ നിന്നൊരഭയസ്ഥാനം തേടി 
നീ നടക്കും. 

















പക്ഷേ നീനെവേ, നിന്‍െറ ദുര്‍ഗ്ഗങ്ങളൊ 
ക്കെ അത്തിമരങ്ങള്‍ പോലെയാകും. പൂതിയ 
കായ്കള്‍ പഴുക്കും. ഒരുവന്‍ വന്ന്‌ മരം കുലുക്കു 
ന്നു. അത്തിപ്പഴം മുഴുവന്‍ അയാളുടെ വായി 
ലേക്കു വീഴുന്നു. അവന്‍ അവ തിന്നുന്നു. അങ്ങ 
നെ അവ തീരും! 
13നിനെവേ, നിന്‍െറ ജനം പെണ്ണുങ്ങളെപ്പോ 
ലെയാണ്‌. അവരെ കൊണ്ടുപോകാന്‍ ശത്രുഭട 
ന്മാര്‍ തയ്യാറായിരിക്കുന്നു. നിന്‍െറ ദേശത്തി 
ന്‍െറ വാതിലുകള്‍ ശത്രുക്കള്‍ക്കായി മലര്‍ക്കെ 
തുറന്നിരിക്കുന്നു. വാതിലുകളുടെ തടിയോടാ 
മ്പലുകള്‍ തീ പിടിച്ചു നശിച്ചിരിക്കുന്നു. 

14നിന്‍െറ നഗരത്തില്‍ വെള്ളം സംഭരിക്കുക. 
എന്തുകൊണ്ടെന്നാല്‍, നിന്റെ നഗരങ്ങളെ 
ശത്രുക്കള്‍ വളയും. നഗരത്തിലേക്കു ഭക്ഷണമോ 
വെള്ളമോ കൊണ്ടുവരാന്‍ അവര്‍ ആരെയും 
അനുവദിക്കില്ല. നിന്‍െറ പ്രതിരോധം ശക്തമാ 
ക്കുക! കൂടുതല്‍ ചുടുകട്ടകളുണ്ടാക്കാന്‍ അധികം 
കളി മണ്ണു സംഭരിക്കുക! അതു നന്നായി ചവിട്ടി 
ക്കുഴയ്ക്കുക! ഇഷ്ടികയുണ്ടാക്കാനുള്ള അച്ചു 
കള്‍ കൊണ്ടുവരിക! 15അതൊക്കെ ചെയ്താ 
ലും തീ നിന്നെ പൂര്‍ണ്ണമായും നശിപ്പിക്കും! 
വാള്‍ നിന്നെ കൊല്ലും. നിന്‍െറ ദേശം പച്ചക്കു 
തിരക്കൂട്ടം വന്നു പച്ചപ്പെല്ലാം തിന്നു തീര്‍ത്ത 
തുപോലെ കാണപ്പെടും. 

നീനെവേ, നീ വളരെ വളര്‍ന്നു. നീ പച്ചക്കു 
തിരക്കൂട്ടം പോലെയായിത്തീര്‍ന്നു. നീയൊരു 
വെട്ടൂക്കിളിക്കൂട്ടം പോലെയായി. 1പലയിടത്തു 
പോയി സാധനങ്ങള്‍ വാങ്ങിക്കൊണ്ടുവരുന്ന 
അനേകം കച്ചവടക്കാര്‍ നിനക്കുണ്ട്‌. ആകാശ 

















നഹും 3:17-16 


ത്തിലെ നക്ഷത്രങ്ങളോളമുണ്ട്‌ അവര്‍! എല്ലാം 
തിന്നുമുടിക്കുന്ന വെട്ടുക്കിളികളെപ്പോലെയാ 
ണവര്‍. 17നിന്‍റെറ സര്‍ക്കാരുദ്യോഗസ്ഥന്മാരും 
വെട്ടുക്കിളികളെപ്പോലെയാണ്‌. തണുപ്പുള്ള 
ദിവസം കന്മതിലിന്നേലിരിക്കുന്ന വെട്ടുക്കിളിക 
ളെപ്പോലെയാണവര്‍. പക്ഷേ സൂര്യനുയര്‍ന്നു 
വരുമ്പോള്‍, പാറകള്‍ ചൂടാവുകയും വെട്ുക്കി 
ളികള്‍ പറന്നുപോകയും ചെയ്യും. എങ്ങോട്ടെ 
ന്ന്‌ ആരും അറിയുകയുമില്ല! നിന്‍െറ ഉദ്യോഗ 
സ്ഥന്മാരും അങ്ങനെയായിരിക്കും. 





895 


18അശ്ലൂരിലെ രാജാവേ, നിന്‍െറ ഇടയന്മാര്‍ 
ഉറക്കമാണ്‌. കരുത്തരായ അവര്‍ ഉറങ്ങുകയാണ്‌. 
ഇപ്പോള്‍ നിന്‍െറ ആടുകള്‍ പര്‍വ്വതങ്ങളില്‍ 
അലഞ്ഞുതിരിയുന്നു. അവരെ തിരികെകൊ 
ണ്ടുവരാ൯ന്‍ ആരുമില്ലാതെയായിരിക്കുന്നു. 
19നീനെവേ, നിനക്കു മുറിവേറ്റിരിക്കുന്നു, അതു 
ഭേദമാക്കാന്‍ ഒന്നിനുമാവില്ല. നിന്‍െറ നാശത്തി 
ന്‍െറ വാര്‍ത്തയറിയുന്നവര്‍ കൈകൊട്ടുന്നു. 
അവര്‍ക്കെല്ലാം സന്തോഷമാണ്‌. എന്തുകൊണ്ടെ 
ന്നാല്‍ നീ അവരെ ഒരുപാടു വേദനിപ്പിച്ചു!” 











896 


ഹബക്കുക്ക്‌ 


ഹബക്കൂക്ക്‌ ദൈവത്തോടു 
പരാതിപ്പെടുന്നു 

ce ഹബക്കൂക്കിനു നല്‍കപ്പെട്ട 

സന്ദേശമാണിത്‌. 

യഹോവേ, ഞാ൯ സഹായം യാചിച്ചു 
കൊണ്ടേയിരിക്കുകയാണ്‌. എന്നാണ്‌ നീ അതു 
ചെവിക്കൊള്ളുന്നത്‌? Se നിന്നോ 
ടു ഞാന്‍ വിലപിച്ചു. പക്ഷേ ഒന്നും ചെ 
യ്തില്ല! 3ആളുകള്‍ സാധനങ്ങള്‍ മോഷ്ടിക്കുക 
യും മറ്റുള്ളവരെ ഉപദ്രവിക്കുകയുമാണ്‌. അവര്‍ 
തര്‍ക്കിക്കുകയും തമ്മിലടിക്കുകയുമാണ്‌. എന്തി 
നാണ്‌ ഈ ഭീകരതകള്‍ കാണാന്‍ നീ എന്നെ 
ഇടയാക്കിയത്‌? 4നിയമം ദുര്‍ബലവും ജനങ്ങ 
ള്‍ക്കു നീതി നല്‍കാത്തതുമാണ്‌. ദുഷ്ടന്മാര്‍ നല്ല 
വര്‍ക്കെതിരെ ജയിക്കുന്നു. അതിനാല്‍ നിയമം 
പാഴായിപ്പോകുന്നു. ന്യായം വിജയിക്കുന്നതേ 
യില്ല! 





ദൈവം ഹബക്കൂക്കിനു മറുപടി 
നല്‍കുന്നു 

യഹോവ മറുപടി പറഞ്ഞു, “മറ്റു രാഷ്ട്ര 
ങ്ങളെ നോക്കൂ! അവരെ നിരീക്ഷിക്കുക. നിങ്ങള്‍ 
സ്തംഭിച്ചു പോകും. നിങ്ങളെ അത്ഭുതപരത 
ന്ത്രരാക്കുന്ന ചിലത്‌ നിങ്ങളുടെ കാലത്തുതന്നെ 
ഞാന്‍ ചെയ്യും. അതു വിശ്വസിക്കുന്നതിന്‌ 
നിങ്ങളതു കാണണം. അതേപ്പറ്റി കേട്ടാല്‍ മാത്രം 
നിങ്ങള്‍ വിശ്വസിക്കുകയില്ല. ബാബിലോണു 
കാരെ ഞാന്‍ ശക്തരാക്കും. അവര്‍ ക്രൂരന്മാരും 
ശക്തന്മാരുമായ പടയാളികളാണ്‌. അവര്‍ ഭൂമി 
ക്കു കുറുകെ മുന്നേറും. അവര്‍ തങ്ങളുടേതല്ലാ 
ത്ത വീടുകളും നഗരങ്ങളും പിടിച്ചെടുക്കും. 
മറ്റുള്ളവരെ ബാബിലോണുകാര്‍ ഭയപ്പെടു 
ത്തും. അവര്‍ തോന്നിയതുപോലെ പ്രവര്‍ത്തി 
ക്കുകയും തോന്നിയ ഇടത്തേക്കു പോവുകയും 
ചെയ്യും. 8അവരുടെ കുതിരകള്‍ പുള്ളിപ്പുലി 
കളെക്കാള്‍ വേഗതയുള്ളവയാണ്‌. അസ്തമന 
വേളയിലെ ചെന്നായ്ക്കളെപ്പോലെ ക്രൂരതയു 
ഒളവയും. അവരുടെ കുതിരപ്പടയാളികള്‍ വിദൂ 
രദേശങ്ങളില്‍നിന്നും വരും. ആകാശത്തുനിന്നും, 
വിശന്ന കഴുകന്‍ പറന്നുവരുമ്പോലെ ശത്രു 
ക്കളെ അവര്‍ വേഗത്തില്‍ ആക്രമിക്കും. “അവര്‍ 
ക്കാകെ വേണ്ടതുയുദ്ധമാണ്‌. മരുഭൂമിയിലെ 
കൊടുങ്കാറ്റിന്റെ വേഗത്തില്‍ അവരുടെ സൈ 
ന്യം മുന്നേറും. ബാബിലോണ്‍ഭടന്മാര്‍ മണല്‍ 
ത്തരികളോളം-അനേകംപേരെ തടവുകാരാ 
ക്കും. 

10“തറ്റു രാഷ്ട്രങ്ങളുടെ രാജാക്കന്മാരെ ബാബി 
ലോണ്ഭടന്മാര്‍ പരിഹസിക്കും. വിദേശഭരണാ 
ധിപന്മാരെ അവര്‍ പരിഹസിക്കും. ഉയര്‍ന്ന, 
ശക്തമായ കോട്ടകളുള്ള നഗരങ്ങളെ ബാബി 
ലോണുകാര്‍ പരിഹസിക്കും. വെറും ചെളികൊ 
ണ്ട്‌ കോട്ടയുടെ മുകളിലേക്കു പാതയുണ്ടാക്കി 
അനായാസേന അവര്‍ നഗരങ്ങളെ തോല്ലിക്കും. 
1 എന്നിട്ടവര്‍ കാറ്റിനെപ്പോലെ മറ്റുസ്ഥലങ്ങളി 
ലേക്കുപോകും. ബാബിലോണുകാര്‍ ആരാധി 








ക്കുന്നത്‌ തങ്ങളുടെ കരുത്തിനെ മാത്രമായി 
രിക്കും.” 


ഹബക്കൂക്കിന്‍െറ രണ്ടാം പരാതി 

12അനന്തരം ഹബക്കുക്ക്‌ പറഞ്ഞു, “യഹോ 
വേ, ഒരിക്കലും മരിക്കാത്ത, എന്‍െറ വിശുദ്ധയ 
ഹോവയാണു നീ! എന്‍െറ അമരനായ വിശുദ്ധ 
ദൈവമാണു നീ! യഹോവേ, ചെയ്യപ്പെടേണ്ടതു 
ചെയുവാന്‍ ബാബിലോണുകാരെ നീ സൃഷ്ടി 

ച്ചു. ഞങ്ങളുടെ പാറയായ യഹോവേ, യെഹൂദ 
ക്കാരെ ശിക്ഷിക്കാന്‍ നീ അവരെ സൃഷ്ടിച്ചു. 

13തിന്മയെ കാണാന്‍ പോന്ന കണ്ണുകളാണ്‌ 
നിന്‍േറത്‌. മനുഷ്യര്‍ തിന്മചെയ്യുന്നതു കണ്ടുനി 
ല്‍ക്കാന്‍ നിനക്കു കഴിയുകയില്ല. മനുഷ്യര്‍ തിന്മ 
ചെയ്യുന്നത്‌ നീ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ 
തെറ്റു ചെയ്യുന്ന ആ മനുഷ്യര്‍ വിജയിക്കുന്നത്‌ 
നീയെങ്ങനെ നോക്കി നില്‍ക്കുന്നു? ദുഷ്ടന്മാര്‍ 
നല്ലവരെ തോല്ലിക്കുന്നത്‌ നീയെങ്ങനെ നോക്കി 
നില്‍ക്കും? * 

14“കടലിലെ മത്സ്യങ്ങളെപ്പോലെ നീ മനു 
ഷ്യരെ സൃഷ്ടിച്ചു. ത കൊച്ചു 
കടല്‍ജീവികളെപ്പോലെയാണവര്‍. 

15ശത്രുക്കളവയെ ചുണ്ടയിട്ടും വലവീശിയും 
പിടിക്കുന്നു. ശത്രുക്കള്‍ അവയെ വലയില്‍ 
വീഴ്ത്തി വലിച്ചെടുക്കുന്നു. അവയെ പിടിച്ചെ 
ടുക്കാനായതില്‍ അവര്‍ ആനന്ദിക്കുന്നു. 

16നല്ല ഭക്ഷണം ആസ്വദിക്കുവാനും ധനികനാ 
യിരിക്കുവാനും അവന്‍െറ വല അവനെസഹാ 
യിക്കുന്നു. അതിനാല്‍ ശത്രു തന്‍െറ വലയെ 
ആരാധിക്കുന്നു. തന്‍െറ വലയെ മഹത്വപ്പെടു 
ത്തുവാ൯ന്‍ അവന്‍ അതിന്‌ ബലിയും ധൂപവും 
അര്‍പ്പിക്കുന്നു. 

17അവന്‍ തന്‍െറ വലകൊണ്ട്‌ തുടര്‍ന്നും സമു 
ദ്ധമായി ജീവിക്കുമോ? കരുണ കാട്ടാതെ അവന്‍ 
ഇനിയും ആളുകളെ നശിപ്പിക്കുന്നതു തുട 
രൂമോ? 























“ഒരു പാറാവുകാരനെപ്പോലെ നിന്നു 

ഞാന്‍ നിരീക്ഷിക്കും. യഹോവ എന്നോടെ 
ന്തു പറയുമെന്നറിയാ൯ ഞാന്‍ കാത്തുനില്‍ 
ക്കും. എന്‍െറ ചോദ്യങ്ങള്‍ക്കവന്‍ എന്തുത്തരം 
നല്‍കുമെന്നറിയാന്‍ ഞാന്‍ കാത്തുനില്‍ക്കും” 


ഹബക്കൂക്കിനു ദൈവം മറുപടി നല്‍കുന്നു 

യഹോവ എനിക്കു മറുപടി തന്നു, “ഞാന്‍ 
നിനക്കു കാട്ടിത്തരുന്നത്‌ എഴുതിവയ്ക്കുക. 
ആര്‍ക്കും വ്യക്തമായി വായിക്കാന്‍ കഴിയുന്ന 
തരത്തില്‍ ഒരു ഫലകത്തില്‍ അതെഴുതിവയ്ക്കു 
ക. ഭാവിയിലെ ഒരു പ്രത്യേക സമയത്തെപ്പറ്റി 
യുള്ളതാണ്‌ ഈ സന്ദേശം. ess 
റ്റിയുള്ളതാണ്‌ ഈ സന്ദേശം, അതു സത്യമായ്‌ 
ത്തീരുകയും ചെയ്യും! ഒരിക്കലും സംഭവിക്കില്ലെ 








ദുഷ്ടന്മാര്‍ ... നോക്കിനില്‍ക്കും “ദുഷ്ടന്മാര്‍ നല്ലവ 
രെ തോല്ലിക്കുന്നതു കണ്ടിട്ടും എന്തുകൊണ്ടു നീ 
പ്രതികരിക്കുന്നില്ല?” എന്നു വാച്യാര്‍ത്ഥം. 


897 


ന്നു തോന്നിക്കുംവിധം അതു കാണപ്പെട്ടേക്കാം. 
എന്നാല്‍ ക്ഷമയോടെ കാത്തിരിക്കുക. ആ സമ 
യംവരും. അധികം വൈകില്ല. 4ഇതു ചെവി 
ക്കൊള്ളാന്‍ കൂട്ടാക്കാത്തവര്‍ക്ക്‌ ഈ സന്ദേശം 
കൊണ്ട്‌ പ്രയോജനമുണ്ടാകില്ല. എന്നാല്‍ നന്മ 
യുള്ളവന്‍ ഈ സന്ദേശം വിശ്വസിക്കും. വിശ്വാ 
സമുള്ളതിനാല്‍ നന്മയുള്ളവന്‍ ജീവിക്കുകയും 
ചെയ്യും.” 

ദൈവം പറഞ്ഞു, “വീഞ്ഞ്‌ മനുഷ്യനെ ചതി 
ക്കും. അതുപോലെ ശക്തനെ അവന്റെ അഹ 
കാരവും ചതിക്കും. എന്നാല്‍ അവന്‍ സമാ 
ധാനം കണ്ടെത്തുകയില്ല. അവന്‍ മരണത്തെ 
പ്പോലെയാണ്‌. ഇനിയുമിനിയും എന്ന ആര്‍ 
ത്തിയാണവന്‍. മരണത്തെപ്പോലെ, അവനും 
ഒരിക്കലും ത്തിരി. അവന്‍ മറ്റു 
രാഷ്ട്രങ്ങളെ തോല്ലിച്ചുകൊണ്ടേയിരിക്കും. 
അവരെ അവന്‍ തടവുകാരാക്കിക്കൊണ്ടേയിരി 
ക്കും, “എന്നാല്‍, താമസിയാതെ അവരെല്ലാം 
അവനെ പരിഹസിക്കും. അവന്‍െറ പരാജയ 
ത്തെപ്പറ്റിയുള്ള കഥകള്‍ അവര്‍ പറയും. പരി 
ഹാസത്തോടെ അവരിങ്ങനെ പറയും, “ഹാ 
കഷ്ടം! അവന്‍ അന്യന്‍റെ അനവധിസ്ധാധന 
ങ്ങള്‍ കവര്‍ന്നെടുത്തു. പക്ഷേ അവസാനം 
അതെല്ലാം അവനൊരു ഭാരമായിത്തീരും. പണ 
യവസ്തുക്കള്‍ കൊണ്ടവന്‍ സ്വയം ധനിക 
നായി.” 

നശക്തനായവനേ, നീ ജനങ്ങളില്‍നിന്നും 
പണം കവര്‍ന്നു. ഒരു ദിവസം, അവര്‍ ഉണരു 
കയും സംഭവിക്കുന്നതെന്താണ്‌ എന്ന്‌ മനസ്സി 
ലാക്കുകയും ചെയ്യും. അവര്‍ നിനക്കുനേരെ 
തിരിയും. അവര്‍ നിന്നില്‍നിന്നെല്ലാം തട്ടിയെടു 











ഹബക്കുക്ക്‌ 2:4-3:5 


നഗ്നരും കൂടിയന്മാരുമായവരോടെന്നപോലെ 
അവന്‍ അവരോടു പെരുമാറുന്നു. * 

16“പക്ഷേ അയാള്‍ യഹോവയുടെ കോപം 
അറിയും. ആ കോപം യഹോവയുടെ വലതു 
കൈയിലെ ഒരു കോപ്പ വിഷം പോലെയായിരി 
ക്കും ആ കോപം രുചിക്കുന്ന അയാള്‍ ഒരു 
കുടിയനെപ്പോലെ നിലത്തു വീഴും. 

“ദുഷ്ടനായ ഭരണാധിപനേ, നീ ആ കോപ്പു 
യില്‍നിന്നും കുടിക്കും. നിനക്ക്‌ മഹത്വമല്ല ഉണ്ടാ 
വുക, മറിച്ച്‌ അപമാനമായിരിക്കും. 17അനേകം 
ലെബാനോന്‍കാരെ നീ പീഡിപ്പിച്ചു. അവിടെ 
നിന്നും ധാരാളം മൃഗങ്ങളെ നീ മോഷ്ടിച്ചു. 
അതിനാല്‍ മരിച്ചുപോയവര്‍ മൂലവും ആ രാജ്യ 
ത്തോടു നീ ചെയ്ത തിന്മകള്‍ മൂലവും നീ 
ഭയപ്പെടും. ആ നഗരങ്ങളോടും അവിടെ വസി 
ച്ചിരുന്ന ജനങ്ങളോടും നീ ചെയ്ത തിന്മകള്‍ 
മൂലമാണു നീ ഭയപ്പെടുക.” 














വിഗ്രഹങ്ങളെക്കുറിച്ചുള്ള സന്ദേശം 

18ഒരു വ്യക്തിയുടെ വിഗ്രഹങ്ങള്‍ അയാളെ 
സഹായിക്കില്ല. എന്തുകൊണ്ടെന്നാല്‍, ആരോ 
ലോഹം കൊണ്ടുപൊതിഞ്ഞ വെറും പ്രതിമ 
മാത്രമാണത്‌. അതു വെറുംപ്രതിമയാണ്‌. അതി 
നാല്‍ അതു സഹായിക്കുമെന്ന്‌ അതിനെ ഉണ്ടാ 
ക്കിയവന്‍ പ്രതീക്ഷിക്കില്ല. ആ പ്രതിമയ്ക്കു 
സംസാരിക്കാന്‍ പോലുമാവില്ല! 1ഒരു തടിപ്ര 
തിമയോടോ കല്‍പ്രതിമയോടോ ഉണര്‍ന്നെണീ 
ക്കാന്‍ പറയുന്നവനു വളരെകഷ്ടം. സംസാരി 
ക്കാനാവാത്ത ഒരു ശിലയോട “എഴുന്നേല്‍ക്കൂ!” 
എന്നു പറയുന്നവന്‍ വളരെകഷ്ടം. അവയ്ക്ക്‌ 
അവനെ സഹായിക്കാനാവില്ല. ആ പ്രതിമ 








ക്കും. നീ വല്ലാതെ ഭയക്കുകയും ചെയ്യും. “പഥ 
രാഷ്ട്രങ്ങളില്‍നിന്നും നീ സാധനങ്ങള്‍ കറ 





സ്വര്‍ണ്ണവും വെള്ളിയും പൊതിഞ്ഞവയാണെ 
ങ്കിലും അവയ്ക്കു ജീവനില്ല. 








ര്‍ന്നു. അതിനാല്‍ അവര്‍ നിന്നെയും വളരെയ 
ധികം കൊള്ളയടിക്കും. നീ അനേകംപേരെ 
കൊന്നു. ദേശത്തെയും നഗരങ്ങളെയും നീ തക 
ര്‍ത്തു. അവിടെയുള്ളവരെ മുഴുവന്‍ നീ വധി 
ചു. “അതെ, തെറ്റുകള്‍ ചെയ്തു ധനികനാകുന്ന 
വനു ദുരിതം. സുരക്ഷിതമായൊരിടത്തു ജീവി 
ക്കാനാണ്‌ അയാളിങ്ങനെ ചെയ്യുന്നത്‌. ഉന്നത 
മന്ദിരത്തിലായിരിക്കുന്ന തന്‍െറെമേല്‍ ഒരു ദുരിത 
വും വരികയില്ലെന്ന്‌ അയാള്‍ കരുതുന്നു. 
എന്നാല്‍ അവന്‍ ee സംഭവിക്കും. 

10“അനേകം പേരെ നശിപ്പിക്കാന്‍ നീ ആലോ 
ചിച്ചു. എന്നാല്‍ ആ കള്‍ നിന്‍െറകുടും 
ബത്തിന്‌ അപമാനം വരുത്തും. നീ ഒരുപാടു 
തിന്മകള്‍ ചെയ്തിരിക്കുന്നു. നിനക്കു നിന്‍െറ 
ജീവിതം നഷ്ടപ്പെടുകയും ചെയ്യും. ॥ഭിത്തി 
യിലെ കല്ലുകള്‍ നിനക്കെതിരെ നിലവിളിക്കും. 
നിന്‍െറ വീടിന്‍െറ മേല്‍ക്കൂരയിലെ തടി തുലാ 
ങ്ങള്‍ നീ തിന്മകള്‍ ചെയ്തുവെന്നു സമ്മ 
തിക്കും. 

12“നഗരം പണിയുവാന്‍ തിന്മകള്‍ ചെയ്യു 
കയും ആളുകളെ കൊല്ലുകയും ചെയ്യുന്ന 
നേതാവിന്‌ വളരെ ദുരിതം. 13നിര്‍മ്മാണത്തിന്‌ 
അവരുണ്ടാക്കിയതെല്ലാം അഗ്നികൊണ്ടു നശി 

ക്കണമെന്ന്‌ സര്‍വ്വശക്തനായ യഹോവ 
നിശ്ചയിച്ചിട്ടുണ്ട്‌. അവര്‍ ചെയ്തതൊക്കെ 
വെറുതെയാകും. 4അപ്പോള്‍ എല്ലായിടവുമുള്ള 
മനുഷ്യര്‍ യഹോവയുടെ തേജസ്സ്‌ അറിയും. 





20എന്നാല്‍ യഹോവ വൃത്ൃയസ്തനാണ്‌! 
യഹോവ തന്‍െറ വിശുദ്ധ ആലയത്തിലുണ്ട്‌. 
അതിനാല്‍ ഭൂമിമുഴുവന്‍ നിശബ്ദമാകുകയും 
യഹോവയ്ക്കു മുമ്പില്‍ ആദരവു കാട്ടുകയും 
വേണം. 





ഹബക്കൂക്കിന്‍െറ പ്രാര്‍ത്ഥന 

പ്രവാചകനായ ഹബക്കൂക്കിന്‍െറെ വിലാപ 

രാഗത്തിലുള്ള പ്രാര്‍ത്ഥന. 

യഹോവേ, നിന്നെപ്പറ്റിയുള്ള വാര്‍ത്തകള്‍ 
ഞാന്‍ കേട്ടു. യഹോവേ, മുന്‍കാലങ്ങളില്‍ നീ 
ചെയ്ത ഉജ്ജ്വലപ്രവൃത്തികള്‍ എന്നെ അത്ഭുത 
സ്തബ്ദനാക്കുന്നു. ഞങ്ങളുടെ കാലത്തും 
അതൊക്കെ സംഭവിപ്പിച്ചാലും എന്നു ഞാനി 
പ്പോള്‍ പ്രാര്‍ത്ഥിക്കുന്നു. ഞങ്ങളുടെ ദിവസങ്ങ 
ളില്‍ത്തന്നെ അതൊക്കെ സംഭവിപ്പിക്കേണമേ, 
പക്ഷേ നിന്‍െറ ആഹ്്ദാദത്തിമിര്‍പ്പിലും ഞങ്ങ 
ളോടു കരുണ കാട്ടാന്‍ ഓർക്കേണമേ. 

3ദൈവം തേമാനില്‍നിന്നും വരുന്നു. പാറാന്‍ 
മലയില്‍നിന്നും പരിശുദ്ധനായവന്‍ വരുന്നു. 
യഹോവയുടെ തേജസ്സ്‌ സ്വര്‍ഗ്ഗത്തെ മൂടുന്നു! 
ഭൂമിയില്‍ അവന്‍െറ സ്തുതി നിറയുന്നു! 

ദ്അവന്‍െറ കൈയില്‍നിന്നും വെട്ടിത്തിളങ്ങു 
ന്നൊരു പ്രകാശരശ്മി പുറപ്പെടുന്നു. ആ കൈ 
യില്‍ അത്തരം ശക്തി ഒളിച്ചിരിക്കുന്നു. 

ടരോഗങ്ങള്‍ അവനുമുന്വേ പോയി. വിനാശ 
കന്‍ അവനു പിന്നാലെയും. 














കടലിലേക്കു വെള്ളം പരക്കുമ്പോലെ ഈ വാര്‍ 
ത്ത പടരും. 1“കോപം കൊണ്ട്‌ മറ്റുള്ളവരെ കഷ്ട 
പ്പെടുത്തുന്നവനും വളരെകഷ്ടം. കോപിച്ച്‌ 
മറ്റുള്ളവരെ അയാള്‍ തൊഴിച്ചു താഴെയിടുന്നു. 


വാക്യം 15 “തന്‍െറ കൂട്ടുകാരെ കൂടിപ്പിക്കുന്നവനും 
മദ്യത്തില്‍ വിഷം കലര്‍ത്തുന്നവനും അവരുടെ 
ശരീരത്തിന്‍െറ നഗ്നത നോക്കുന്ന വനുമായവന്‍ 
ഹാകഷ്ടം” എന്നു വാച്യാര്‍ത്ഥം. 





ഹബക്കൂക്ക്‌ 3:6-19 


യഹോവ എഴുന്നേറ്റുനിന്നു ഭൂമിയെ വിധി 
ച്ചു. എല്ലാ രാഷ്ട്രക്കാരെയും അവന്‍ നോക്കി. 
അവര്‍ ഭയംകൊണ്ടു വിറയ്ക്കുകയും ചെയ്തു. 
അനവധി വര്‍ഷങ്ങള്‍ പര്‍വ്വതങ്ങള്‍ ബലമായി 
നിന്നു. പക്ഷേ ആ പര്‍വ്വതങ്ങള്‍ കഷണങ്ങ 
ളായി നിലം പൊത്തി. പഴയ പര്‍വ്വതങ്ങള്‍ 
നിലംപതിച്ചു. ദൈവം എപ്പോഴും അങ്ങനെയാ 
യിരുന്നു! 

"കൂശാ൯നഗരങ്ങള്‍ ദുരിതത്തിലായതു ഞാന്‍ 
കണ്ടു. മിദ്യാന്‍െറ ഭവനങ്ങള്‍ ഭയന്നു വിറച്ചു. 

യേഹോവേ, നദികളോടു നിനക്കു കോപമാ 
യിരുന്നോ? ജലപ്രവാഹങ്ങളോടു നിനക്കു 
കോപമായിരുന്നോ? സമുദ്രത്തോടു നിനക്കു 
കോപമായിരുന്നോ? നിന്‍െറ കുതിരകളെയും 
തേരുകളെയും വിജയത്തിലേക്കു നയിച്ചപ്പോള്‍ 
നിനക്കു കോപമായിരുന്നുവോ? 

എന്നിട്ടും നീ നിന്‍െറ മഴവില്ലു കാട്ടി. അത്‌ 
ഭൂമിയിലെ കുടുംബങ്ങളുമായുള്ള നിന്‍െറ കരാ 
റിന്‍െറ തെളിവായിരുന്നു. വരണ്ടകര നദികളെ 
പിളര്‍ത്തുന്നു. നദികള്‍ ഭൂമിയില്‍നിന്നും പൊട്ടി 
യൊഴുകുന്നു. 

10പര്‍വ്ൃതങ്ങള്‍ നിന്നെ കണ്ടു ഞെട്ടി. വെള്ളം 
കരയില്‍നിന്നും ഒഴുകി. കരയ്ക്കുമേല്‍ തന്‍െറ 
അധികാരം നഷ്ടപ്പെടുതുപോലെ സമുദ്രജലം 
ഉച്ചത്തില്‍ ഗര്‍ജ്ജിച്ചു. 

11സൂര്യചന്ദ്രന്മാര്‍ക്കു തിളക്കം നഷ്ടപ്പെട്ടു. 
നിന്‍െറ മിന്നല്‍പ്പിണരുകളുടെ തിളക്കം അവ 
യുടെ പ്രഭയെ ഇല്ലാതാക്കി. വായുവിലൂടെ 
പായുന്ന കുന്തങ്ങളും അമ്പുകളും പോലെയാ 
യിരുന്നു ഇടിമിന്നല്‍. 

12നീ കോപത്തോടെ ഭൂമിക്കുമേല്‍ നടന്ന്‌ 
രാഷ്ട്രങ്ങളെ ശിക്ഷിച്ചു. 

13നിന്‍െറജനതയെ രക്ഷിക്കാന്‍ നീ വന്നു. 
നിന്‍െറ തെരഞ്ഞെടുക്കപ്പെട്ട രാജാവിനെ വിജ 
യത്തിലേക്കു നയിക്കാനായി നീ വന്നു. ഓരോ 
ദുഷ്ടകുടും ബനായകന്മാരെയും വലിപ്പച്ചെറു 
പ്പം നോക്കാതെ നീ വധിച്ചു. 




















898 


14ശത്രൂഭടന്മാരെ നീ മോശെയുടെ ഉനന്നുവടി 
കൊണ്ടു തടഞ്ഞു. കൊടുങ്കാറ്റിന്‍െറ ശക്തിയോ 
ടെയാണ്‌ ആ ഭടന്മാര്‍ ഞങ്ങള്‍ക്കെതിരെ വന്നത്‌. 
ഒരു പാവപ്പെട്ടവനെ രഹസ്യമായി പിടിച്ചു 
പറിക്കുമ്പോലെ അനായാസമായി ഞങ്ങളെ 
തോല്ലിക്കാം എന്നായിരുന്നു അവര്‍ കരൂതിയിരു 
ന്നത്‌. 

പക്ഷേ നീ ചെളിയിളക്കിക്കൊണ്ട്‌ നിന്‍െറ 
കുതിരകളെ സമുദ്രത്തിലൂടെ നയിച്ചു. മഹാസ 
മുദ്രത്തെ അവ ഇളക്കി മറിച്ചു. 

16കഥ കേട്ട്‌ എനെറെ ദേഹം മുഴുവന്‍ വിറച്ചു! 
ഞാന്‍ ഉച്ചത്തില്‍ ചൂളം വിളിച്ചു. എന്‍െറ 
അസ്ഥികള്‍വരെ എനിക്കു ക്ഷീണം തോന്നി. 
വിറച്ചുകൊണ്ട്‌ വെറുതെ ഞാന്‍ നിന്നു. അതി 
നാല്‍ വിനാശത്തിന്റെ ദിനം ജനങ്ങളെ ആക്ര 
മിക്കാന്‍ വരുന്നത്‌ ഞാന്‍ ക്ഷമയോടെ കാത്തി 
രിക്കും. 


എപ്പോഴും യഹോവയില്‍ ആഹററാദിക്കുക 

17അത്തിമരങ്ങളില്‍ പഴമുണ്ടായില്ലെന്നു 
വരാം. മുന്തിരിവള്ളികളില്‍ മുന്തിരിയുണ്ടായി 
ല്ലെന്നു വരാം. ഒലീവുമരങ്ങളില്‍ ഒലീവുണ്ടായി 
ല്ലെന്നു വരാം. വയലുകളില്‍ ഭക്ഷണമുണ്ടായി 
ല്ലെന്നു വരാം. ആലകളില്‍ ഒരാടുമുണ്ടായില്ലെ 
ന്നു വരാം. തൊഴുത്തുകളില്‍ കന്നുകാലികളൊ 
ന്നുമുണ്ടായില്ലെന്നിരിക്കാം. 

പക്ഷേ ഞാന്‍ അപ്പോഴും യഹോവയില്‍ 
ആനന്ദിക്കും. എന്‍െറ രക്ഷകനായ ദൈവത്തില്‍ 
ഞാനാഹ്്ാദിക്കും. 

19൭നന്‍െറെ യജമാനനായ യഹോവ എനിക്ക്‌ 
എന്‍െറ കരുത്ത്‌ തരുന്നു. മാനിനെപ്പോലെ 
വേഗത്തിലോടാ൯ അവനെന്നെ സഹായിക്കു 
ന്നു. പര്‍വ്വതങ്ങളില്‍ അവനെന്നെ സുരക്ഷിത 
നായി നയിക്കുന്നു. 




















സംഗീതസ്ംവവിധായകന്‌ എന്റെറ 
തന്തരിവാദ്യത്തില്‍. 


899 


സെഫന്യാവ്‌ 


യഹോവ സെഫന്യാവിനു നല്‍കിയ സന്ദേ 

ശമാണിത്‌. ആമോനന്‍െറ പുത്രനായ യോശീ 
യാവ്‌ യെഹൂദയിലെ രാജാവായിരുന്നകാല 
ത്തായിരുന്നു അത്‌. കൂശിയുടെ മകനായിരുന്നു 
സെഫന്യാവ്‌. ഗെദല്യാവിന്‍െറ പുത്രനായിരു 
ന്നു കൂശ്‌. അമര്യാവിന്‍െറ പുത്രനായിരുന്നു 
ഗെദല്യാവ്‌. ഹിസ്കീയാവിന്‍െറ പൂത്രനായിരു 
ന്നു അമര്യാവ്‌. 








മനുഷ്യര്‍ക്കുള്ള യഹോവയുടെ 
ന്യായവിധിയുടെ ദിനം 

യഹോവ പറയുന്നു, “ഞാന്‍ ഭൂമിയിലുള്ളതു 
മുഴുവനും നശിപ്പിക്കും! 3സര്‍വ്വമനുഷ്യരെയും 
മൃഗങ്ങളെയും ഞാന്‍ നശിപ്പിക്കും. ആകാശത്തി 
ലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെ 
യും ഞാന്‍ നശിപ്പിക്കും. ദുഷ്ടന്മാരെയും അവ 
രെക്കൊണ്ടു പാപം ചെയ്യിക്കുന്ന സാധനങ്ങളെ 
യും ഞാന്‍ നശിപ്പിക്കും. ഭൂമിയിലെ സര്‍വ്വമനു 
ഷ്ൃയരെയും ഞാ൯ നീക്കം ചെയ്യും.” യഹോവ 
ഇങ്ങനെയാണു പറഞ്ഞത്‌. 

യഹോവ പറഞ്ഞു, “യെഹൂദയെയും യെരൂ 
ശലേംകാരെയും ഞാന്‍ ശിക്ഷിക്കും. അവിടെ 
നിന്നും ഇനിപ്പറയുന്ന കാര്യങ്ങള്‍ ഞാന്‍ നീക്കം 
ചെയ്യും: ബാലിന്‍െറ ആരാധനയുടെ അവസാ 
നത്തെ അടയാളവും ഞാന്‍ നീക്കം ചെയ്യും. 
പുരോഹിതന്മാരെയും അവരുടെ മട്ടുപ്പാവുക 
ളില്‍ നക്ഷത്രങ്ങളെ ആരാധിക്കാന്‍ പോകുന്ന 
ജനങ്ങളെയും ഞാന്‍ ഇല്ലായ്മ ചെയ്യും. ആ 
വ്യാജപുരോഹിതന്മാരെ ജനങ്ങള്‍ മറക്കും. 
അവര്‍ എന്നെ ആരാധിക്കുന്നുവെന്ന്‌ ചിലര്‍ 
പറയും. എന്നെ ആരാധിക്കുമെന്നു സത്യം 
ചെയ്തവരാണവര്‍. പക്ഷേ ഇപ്പോഴവര്‍ വ്യാജ 
ദൈവമായ മല്‍ക്കാമിനെ ആരാധിക്കുന്നു. അതി 
നാല്‍ ഞാന്‍ അവരെ അവിടെനിന്നും നീക്കം 
ചെയ്യും. പിലര്‍ യഹോവയില്‍ നിന്നകന്നു. 
അവര്‍ എന്നെ അനുസരിക്കുന്നതില്‍നിന്നും 
പിന്മാറി. സഹായത്തിനായി യഹോവയോട 
പേക്ഷിക്കുന്നതവര്‍ നിര്‍ത്തി. അതിനാലവരെ 
ഞാന്‍ അവിടെനിന്നും നീക്കം ചെയ്യും.” 

എന്‍െറ യജമാനനായ യഹോവയുടെ സമ 
ക്ഷം മനനമായിരിക്കുക! എന്തുകൊണ്ടെന്നാല്‍, 
മനൂഷ്യര്‍ക്കായുള്ള യഹോവയുടെ ന്യായവി 
ധിദിവസം വരാറായി! യഹോവ തന്‍െറ ബലി 
ഒരുക്കിക്കഴിഞ്ഞു. താന്‍ ക്ഷണിച്ച അതിഥിക 
ളോട്‌ ഒരുങ്ങിയിരിക്കാ൯ന്‍ അവന്‍ പറഞ്ഞു. 

യേഹോവ പറഞ്ഞു, “യഹോവയുടെ ബലി 
ദിവസം ഞാന്‍ രാജാവിന്‍െറ മക്കളെയും മറ്റു 
നേതാക്കളെയും ശിക്ഷിക്കും. വിദേശവസ് തങ്ങ 
ളണിഞ്ഞ എല്ലാവരെയും ഞാന്‍ ശിക്ഷിയ്ക്കും. 
9ആ സമയത്ത്‌ ഉമ്മറപ്പടി ചാടിക്കടക്കുന്ന എല്ലാ 
വരെയും ഞാന്‍ ശിക്ഷിക്കും. തങ്ങളുടെ യജമാന 
ന്‍െറ വസതിയില്‍ നുണകളും കലാപവും നിറ 
യ്ക്കുന്നവരെ ഞാന്‍ ശിക്ഷിക്കും.” 

10യഹോവ പറഞ്ഞു, “ആ സമയം യെരൂശ 
ലേമിലെ മത്ധ്യകവാടത്തില്‍നിന്നു സഹായ 























ത്തിനുള്ള നിലവിളി ഉയരും. പട്ടണത്തിന്‍റെറ 
മറ്റു ഭാഗങ്ങളിലും ജനങ്ങള്‍ കരയുന്നുണ്ടാവും. 
നഗരത്തിനുചുറ്റുമുള്ള മലകളില്‍ സാധനങ്ങള്‍ 
തകര്‍ക്കപ്പെടുന്നതിനെറ വലിയ ശബ്ദങ്ങള്‍ 
ജനങ്ങള്‍ കേള്‍ക്കും. 1॥പട്ടണത്തിനന്‍െറ താഴ്ന്ന 
പ്രദേശങ്ങളിലുള്ള നിങ്ങള്‍ കരയും. എന്തുകൊ 
ണ്ടെന്നാല്‍ എല്ലാ വ്യാപാരികളും ധനികരായ 
കച്ചവടക്കാരും നശിപ്പിക്കപ്പെടും. 


12“ആ സമയം ഞാന്‍ വിളക്കുകൈയിലെ 
ടുത്ത്‌ യെരുശലേമിലുടനീളം തെരച്ചില്‍ നട 
ത്തും. തങ്ങളുടേതായ ജീവിതരീതിയില്‍ സംതയൂ 
പ്തരായ എല്ലാവരെയും ഞാന്‍ കണ്ടുപിടി 
ക്കും. അവര്‍ പറയുന്നു, “യഹോവ ഒന്നും ചെയ്യു 
ന്നില്ല. അവന്‍ സഹായിക്കുന്നുമില്ല, വേദനി 
പ്പിക്കൂന്നുമില്പ,” അവരെ കണ്ടുപിടിച്ച്‌ ഞാന്‍ 
ശിക്ഷിക്കും! 13അനന്തരം മറ്റുള്ളവര്‍ അവരുടെ 
സമ്പത്തുകള്‍ കവര്‍ന്നു കൊണ്ടുപോകുകയും 
അവരുടെ വീടുകള്‍ തകര്‍ക്കുകയും ചെയ്യും. 
ആ സമയം വീടുകള്‍ പണിയുന്നവര്‍ക്ക്‌ അവി 
ടെ വസിക്കാന്‍ കഴിയുകയില്ല. മുന്തിരിത്തോ 
പ്പുകള്‍ യി ആ മുന്തിരി 
യുടെ വീഞ്ഞു കുടിക്കുകയില്ല. അതെല്ലാം മറ്റു 
ള്ളവര്‍ക്കു ലഭിക്കും.” 





14യഹോവയുടെ വിശേഷപ്പെട്ട ന്യായവിധി 
ദിവസം ഇതാ അടുത്തിരിക്കുന്നു! ആ ദിനം 
വളരെ വേഗം അടുത്തുവരികയാണ്‌. യഹോവ 
യുടെ പ്രത്യേക ന്യായവിധിദിവസം ആളുകള്‍ 
ദുഃഖകരമായ ശബ്ദങ്ങള്‍ കേള്‍ക്കും. ശക്തരായ 
ഭടന്മാര്‍പോലും കരയും! 1“ദൈവം തന്‍െറ 
കോപം ആ സമയത്തു പ്രകടിപ്പിക്കും. ഭീകരദു 
രിതങ്ങളുടെ സമയമായിരിക്കും അത്‌. നശീകര 
ണത്തിന്റെ സമയമായിരിക്കും അത്‌. ഇരുട്ടി 
നെറ, കരിമേഘങ്ങള്‍ നിറഞ്ഞ, കൊടുങ്കാറ്റുള്ള 
സമയമായിരിക്കും അത്‌. 1പ്രതിരോധഗോപുര 
ങ്ങളിലും സംരക്ഷിതനഗരങ്ങളിലും ജനങ്ങള്‍ 
കൊമ്പിന്‍െറയും കാഹളത്തിന്‍െറയും ശബ്ദം 
കേള്‍ക്കുന്ന കൊടിയ യുദ്ധകാലം പോലെയാ 
യിരിക്കും അത്‌. 


17യഹോവ പറഞ്ഞു, “അവരുടെ ജീവിതം 
ഞാന്‍ ദുരിതപൂര്‍ണ്ണമാക്കും. തങ്ങള്‍ എവിടെ 
പോകുന്നുവെന്നറിയാത്ത അന്ധന്മാരെപ്പോ 
ലെ ജനങ്ങള്‍ തചപ്പിത്തടയും. എന്തുകൊണ്ടെ 
ന്നാല്‍ അവര്‍ യഹോവയ്ക്കെതിരെ പാപം 
ചെയ്തു. അനേകംപേര്‍ വധിക്കപ്പെടും. അവ 
രുടെ രക്തം ഭൂമിയില്‍ ചിതറും. അവരുടെ ശരീര 
ങ്ങള്‍ ചാണകംപോലെ ഭൂമിയില്‍ കിടക്കും. 
18അവരുടെ സ്വര്‍ണ്ണവും വെള്ളിയും അവര്‍ക്കു 
പ്രയോജനപ്പെടുകയില്ല. ആ സമയത്ത്‌ യഹോ 
വ വളരെ മനംകലങ്ങിയവനും കോപിഷ്ഠനും 
ആയിത്തീരും. ലോകത്തെ മുഴുവന്‍ യഹോവ 
തകര്‍ക്കും. ഭൂമിയിലുള്ള ഓരോരുത്തരെയും 


1” 


യഹോവ ഉന്മൂലനാശം ചെയ്യും: 








സെഫന്യാവ്‌ 2:1-3:7 


മാനസാന്തരപ്പെടുവാന്‍ ദൈവം 
മനുഷ്യരോടാവശ്യപ്പെടുന്നു 
നാണം കെട്ടവരേ, നിങ്ങള്‍ ഉണങ്ങിയതും 
വാടിക്കരിഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ 
പൂവുപോലെ ആയിത്തീരുംമുന്വേ ജീവിതരീ 
തി മാറ്റുക. പകല്‍ച്ചൂടില്‍ പുഷ്ണം ഉണങ്ങിക്കരി 
ഞ്ഞു പോകും. യഹോവ തന്‍റെ കൊടിയ 
കോപം പ്രകടിപ്പിക്കുമ്പോള്‍ നിങ്ങള്‍ അപ്രകാ 
രമായിരിക്കും. അതിനാല്‍ യഹോവ തന്‍െറ 
കോപം നിങ്ങളുടെമേല്‍ പ്രകടിപ്പിക്കുംമുമ്പ്‌ 
മാനസാന്തരപ്പെടുക! 3വിനീതരായവരേ, നിങ്ങ 
ളെല്ലാം യഹോവയിങ്കലേക്കു വരിക! അവന്‍െറ 
നിയമങ്ങളനുസരിക്കുക. നന്മചെയ്യാന്‍ പഠി 
ക്കുക. വിനീതരായിരിക്കുവാന്‍ പഠിക്കുക. 
അപ്പോള്‍ യഹോവയുടെ കോപത്തിനു 
മുമ്പില്‍ നിങ്ങള്‍ സുരക്ഷിതരായേക്കാം. 


യിസ്രായേലിന്‍റെ അയല്‍ക്കാരെ 
യഹോവ ശിക്ഷിക്കും 

ദ്രസ്തയില്‍ ആരും അവശേഷിക്കുകയില്ല. 
അസ്കലോന്‍ നശിപ്പിക്കപ്പെടും. ഉച്ചയോടെ 
അസ്തോദ്‌ വിട്ടുപോകാന്‍ ജനങ്ങള്‍ നിര്‍ബ 
ന്ധിതരാകും. എക്രോ൯ ശൂന്യമാകും! 5ഫെലി 
സ്ത്യരേ, സമുദ്രതീരനിവാസികളേ, യഹോവ 
യുടെ ഈ സന്ദേശം നിങ്ങളെപ്പറ്റിയുള്ളതാണ്‌. 
കനാന്‍൯ന്‍ദേശക്കാരേ, ഫെലിസ്ത്യരേ, നിങ്ങള്‍ 
നശിപ്പിക്കപ്പെടും. ഒരുത്തരും അവിടെ ജീവിക്കു 
കയില്ല! സമുദ്രതീരത്തുള്ള നിങ്ങളുടെ ദേശം 
ഇടയന്മാര്‍ക്കും അവരുടെ ആടുകള്‍ക്കും ഉള്ള 
മേച്ചില്‍പ്പുറമാകും. "അനന്തരം ആ ദേശം അവ 
ശേഷിക്കുന്ന യെഹൂദക്കാരുടേതായിത്തീരും. 
യെഹൂദക്കാരെ യഹോവ അനുസ്മരിക്കും. ഒരു 
വിദേശരാജ്യത്തെ തടവുകാരാണവര്‍. എന്നാല്‍ 
യഹോവ അവരെ തിരികെകൊണ്ടുവരും. 
അപ്പോള്‍ യെഹൂദക്കാര്‍ ആ മേടുകളിലേക്കു 
തങ്ങളുടെ ആടുകളെ പുല്ലുതിന്നാ൯ വിടും. 
വൈകുന്നേരങ്ങളില്‍ അസ്കലോനിലെ ഒഴി 
ഞ്ഞ വീടുകളില്‍ അവര്‍ കിടന്നുറങ്ങും. 

യേഹോവ പറയുന്നു, “മോവാബിലെയും 
അമ്മോനിലെയും ആളുകള്‍ ചെയ്തതെന്താണ 
ന്നെനിക്കറിയാം! എന്‍റ ജനതയെ അവര്‍ 
അധിക്ഷേപിച്ചു. അവര്‍ എന്‍െറ ജനതയുടെ 
ഭൂമി പിടിച്ചെടുത്ത്‌ തങ്ങളുടെ രാജ്യങ്ങള്‍ വലു 
താക്കി. അതിനാല്‍ ഞാന്‍ ജീവിക്കുമ്പോലെ 
സത്യമായി മോവാബിലെയും അമ്മോനിലെ 
യും ജനങ്ങള്‍ സൊദോമിനെയും ഗൊമോറയേ 
യും പോലെ നശിപ്പിക്കപ്പെടും. സര്‍വ്വശക്ത 
നായ യഹോവ, യിസ്രായേലിന്‍െറെദൈവം, 
ഞാനാകുന്നു. ആ രാജ്യങ്ങള്‍ എന്നെന്നേക്കു 
മായി പൂര്‍ണ്ണമായും നശിപ്പിക്കപ്പെടുമെന്നു 
ഞാന്‍ സത്യം ചെയ്യുന്നു. അവരുടെ ഭൂമി കളക 
ള്‍കൊണ്ടു നിറയും. അവരുടെ ഭൂമി ചാവുകട 
ലിലെ ഉപ്പുകൊണ്ടു മൂടിയതുപോലെയാവും. 
എന്‍െറ ജനതയിലവശേഷിക്കുന്നവര്‍ ആ ഭൂമി 
യും അതിലവശേഷിക്കുന്ന വസ്തുക്കളും 
സ്വന്തമാക്കും.” 

1സര്‍വൃശക്തനായ യഹോവയുടെ ജനത 
യോടു ക്രൂരതകാട്ടിയതിനും അഹങ്കരിച്ചതിനും 
മോവാബിലെയും അമ്മോനിലെയും ആളുക 
ള്‍ക്ക്‌ ഈ നിര്‍ഭാഗ്യങ്ങളൊക്കെയുണ്ടാകും. 
1അവര്‍ യഹോവയെ ഭയക്കും. എന്തെന്നാല്‍ 
അവരുടെ ദൈവങ്ങളെ യഹോവ നശിപ്പിക്കും. 
അപ്പോള്‍ വിദൂരദേശങ്ങളിലെ മുഴുവ൯ജനത 
യും യഹോവയെ ആരാധിക്കും. 12എത്യോപ്യ 




















900 


ക്കാരേ, ഇതു നിങ്ങള്‍ക്കും ബാധകമാണ്‌! യഹോ 
വയുടെ വാള്‍ നിങ്ങളെയും വധിക്കും. 13യഹോ 
വ വടക്കോട്ടു തിരിഞ്ഞ്‌ അശ്ശൂരുകാരെയും വധി 
ക്കും. നീനെവേയെ അവ൯ തകര്‍ക്കും. ആ നഗരം 
ശൂന്യവും വരണ്ടതുമായ മരുഭൂമിപോലെയാ 
വും. 4അപ്പോള്‍ നശിപ്പിക്കപ്പെട്ട ആ നഗര 
ത്തില്‍ ആടുകളും കാട്ടുമൃഗങ്ങളും മാത്രം വസി 
ക്കും. നേരെ നില്‍ക്കുന്ന തൂണുകളില്‍ മൂങ്ങകളും 
കാക്കകളും വന്നിരിക്കും. ജനാലകളിലൂടെ അവ 
യുടെ വിളികള്‍ മാത്രം കേള്‍ക്കും. വാതില്‍പ്പടി 
കളില്‍ കാക്കകളിരിക്കും. ശൂന്യമായ വീടുകളില്‍ 
കറുത്തപക്ഷികള്‍ പാര്‍ക്കും. 8നീനെവേ അഹ 
കരിക്കുന്നു. അതൊരു ആഹ്്റാദിക്കുന്ന നഗരമാ 
ണ്‌. തങ്ങള്‍ സുരക്ഷിതരാണെന്ന്‌ ജനങ്ങള്‍ കരു 
തുന്നു. നീനെവേ ലോകത്തിലെ ഏറ്റവും മഹ 
ത്തായ സ്ഥലമാണെന്നവര്‍ കരുതുന്നു. പക്ഷേ 
ആ നഗരം തകര്‍ക്കപ്പെടും. അത്‌ കാട്ടുമഗങ്ങള്‍ 
മാത്രം ജീവിക്കുന്ന ഒരു ശൂന്യസ്ഥലമായിത്തീരും. 
അതിലെ കടന്നുപോകുന്നവര്‍ ആ നഗരത്തി 
ന്‍െറ ദു:സ്ഥിതികണ്ട്‌ ചൂളം വിളിക്കുകയും തല 
യാട്ടുകയും ചെയ്യും. 











യെരൂശലേമിന്‍െറ ഭാവി 

pe നിന്‍െറജനത ദൈവത്തോടു 

പോരാടി! നിന്‍െറജനത മറ്റുള്ളവരെ ഉപദ്ര 
വിച്ചു. നിന്നില്‍ പാപക്കറ പുരണ്ടിരിക്കുന്നു! 
നിന്‍െറജനത എന്നെ ചെവിക്കൊണ്ടില്ല. 
എന്‍െറ ധര്‍മ്മോപദേശങ്ങള്‍ അവര്‍ സ്വീകരി 
ചില്ല. യെരുശലേം യഹോവയില്‍ വിശ്വസി 
ചില്ല. യെരൂശലേം അവളുടെ ദൈവത്തിങ്കലേ 
ക്കു പോയില്ല. 3അലറുന്ന സിംഹങ്ങളെപ്പോലെ 
യാണ്‌ യെരുശലേംനേതാക്കള്‍. സായാഹ്ന 
ത്തില്‍ ആടുകളെ ആക്രമിച്ച്‌ പ്രഭാതമാകുന്വോ 
ഴേക്കും അവയെ തിന്നുതീര്‍ക്കുന്ന, വിശക്കുന്ന 
ചെന്നായയെപ്പോലെയാണ്‌ അവളുടെ ന്യായാ 
ധിപന്മാര്‍. 4അവളുടെ ബാലിശരായ പ്രവാച 
കന്മാര്‍ അത്യാഗ്രഹത്തോടെ രഹസ്യപദ്ധതിക 
ളിടുന്നവരാണ്‌. വിശുദ്ധവസ്തുക്കളെ അവളു 
ടെ പുരോഹിതന്മാര്‍ അവിശുദ്ധങ്ങളായി കണ 
ക്കാക്കി. ദൈവത്തിന്‍െറ ഉപദേശങ്ങളോടവര്‍ 
തെറ്റു ചെയ്തു. എന്നാല്‍ ദൈവമിപ്പോഴും 
ആ നഗരത്തിലുണ്ട്‌. അവന്‍ നന്മ ചെയ്യുന്നതു 
തുടരുന്നു. അവന്‍ തെറ്റൊന്നും ചെയ്യില്ല. തന്‍െറ 
ജനതയെ അവന്‍ തുടര്‍ന്നു സഹായിക്കുന്നു. 
പ്രഭാതംതോറും നല്ല തീരുമാനങ്ങളെടുക്കാ൯ 
അവന്‍ തനന്‍്റെജനതയെ സഹായിക്കുന്നു. 
പക്ഷേ, ആ ദുഷ്ടരാകട്ടെ, തങ്ങള്‍ ചെയ്യുന്ന 
തിന്മകളില്‍ ലജ്ജിക്കാത്തവരാകുന്നു. 

ദൈവം പറയുന്നു, “രാഷ്ട്രങ്ങളെ മുഴുവനും 
ഞാന്‍ തകര്‍ത്തിരിക്കുന്നു. അവരുടെ പ്രതി 
രോധ ഗോപുരങ്ങളെ ഞാന്‍ തകര്‍ത്തു. അവ 
രുടെ മാര്‍ഗ്ഗങ്ങളെ ഞാന്‍ തകര്‍ത്തു. ആരും 
അങ്ങോട്ടു പോകുന്നതുമില്ല. അവരുടെ നഗര 
ങ്ങള്‍ ശൂന്യമായിരിക്കുന്നു. ഒരുത്തരും അവിടെ 
വസിക്കുന്നില്ല. "നിങ്ങള്‍ ഒരു പാഠം പഠിക്കുന്ന 
തിനാണ്‌ ഞാനിതൊക്കെ പറയുന്നത്‌. നിങ്ങള്‍ 
എന്നെ ഭയക്കുകയും ആദരിക്കുകയും വേണം. 
അങ്ങനെ ചെയ്താല്‍ നിങ്ങളുടെ വസതി തകര്‍ 
ക്കച്പെടുകയില്ല. നിങ്ങളങ്ങനെ ചെയ്താല്‍ 
എന്റ്റെ പദ്ധതിയനുസരിച്ച്‌ എനിക്കു നിങ്ങളെ 
ശിക്ഷിക്കേണ്ടി വരില്ല.” എന്നാല്‍ ആ ദുഷ്ടന്മാ 
രാകട്ടെ, ഇതുവരെ ചെയ്ത തിന്മകള്‍ അതേ 
പോലെതന്നെ വീണ്ടും ചെയ്യാനാണാഗ്രഹിക്കു 
ന്നത്‌! 


























901 


യേഹോവ പറഞ്ഞു, “അതിനാല്‍ കാത്തിരി 
ക്ക! ഞാന്‍ വന്നു നിങ്ങളെ ന്യായവിധി നടത്തും 
വരെ കാത്തിരിക്കൂ. പലരാഷ്ട്രങ്ങളില്‍നിന്നു 
ഒളവരെ കൊണ്ടുവന്നു നിങ്ങളെ ശിക്ഷിപ്പി 
ക്കാന്‍ എനിക്കവകാശമുണ്ട്‌. നിങ്ങള്‍ക്കെതിരെ 
എന്‍റെ കോപംകാട്ടാന്‍ ഞാനവരെ ഉപയോ 
ഗിക്കും. എനിക്കെത്രമാത്രം മന:പ്രയാസമുണ്ടെ 
ന്നു കാണിക്കാന്‍ ഞാനവരെ ഉപയോഗിക്കും. 
രാജ്യം മുഴുവനും തകര്‍ക്കപ്പെടും! 9അനന്തരം, 
ഞാന്‍ അന്യരാജ്യങ്ങളിലെ ജനങ്ങളെ വ്യക്ത 
മായി സംസാരിക്കാറാക്കുകയും അവര്‍ക്ക്‌ 
യഹോവയെ വിളിക്കാന്‍ കഴിയുകയും ചെയ്യും. 
അവര്‍ യഹോവയുടെ നാമം വാഴ്ത്തുകയും 
ചെയ്യും. അവരെല്ലാം ഒരുമിച്ച്‌ തോളോടുതോള്‍ 
ചേര്‍ന്ന്‌ ഒരൊറ്റ es എന്നെ 
ആരാധിക്കും. 14എത്യോപ്യയിലെ നദിയുടെ 
മറുകരയില്‍നിന്നും ജനങ്ങളെത്തും. എന്‍െറ 
ചിതറിയജനത എന്നിലേക്കു വരും. എന്‍െറ 
ആരാധകര്‍ എനിക്കുള്ള കാഴ്ചദ്രവ്യങ്ങളുമായി 
ത്തും. 
11“അനന്തരം, യെരൂശലേമേ, നിന്‍െറജനത 
എനിക്കെതിരെ ചെയുന്ന പാപങ്ങള്‍ക്ക്‌ നിന്നെ 
ഞാന്‍ ഇനി ലജ്ജിപ്പിക്കുകയില്ല. എന്തുകൊ 
ണ്ടെന്നാല്‍ ആ ദുഷ്ടരെ മുഴുവനും ഞാന്‍ യെരൂ 
ശലേമില്‍നിന്നും നീക്കം ചെയ്യും. ആ അഹങ്കാരി 
കളെ മുഴുവനും ഞാനവിടെനിന്നും കൊണ്ടു 
പോകും. ആ അഹങ്കാരികളിലൊരുവ൯ന്‍ പോ 
ലും എന്‍െറ വിശുദ്ധപര്‍വ്വതത്തിലൂണ്ടായിരി 
ക്കില്ല. ശാന്തരും വിനയവാന്മാരുമായവരെ 
മാത്രമേ എന്‍െറ നഗരത്തില്‍ (യെരൂശലേം) 
പാര്‍ക്കാന്‍ ഞാനനുവദിക്കൂ. യഹോവയുടെ 
നാമത്തെ അവര്‍ വിശ്വസിക്കും. 13യിസ്രായേ 
ലില്‍ അവശേഷിക്കുന്നവര്‍ തിന്മകള്‍ ചെയ്യില്ല. 
അവര്‍ നുണ പറയില്ല. നുണ പറഞ്ഞ്‌ ആളുക 
ളെ വഞ്ചിക്കാന്‍ അവര്‍ ശ്രമിക്കില്ല. ഭക്ഷണം 
കഴിച്ചു കിടക്കുന്ന ആടുകളെപ്പോലെ സമാധാ 
നത്തിലായിരിക്കും അവര്‍. ആരും അവരെ ഉപദ്ര 
വിക്കുകയില്ല.” 




















സെഫന്യാവ്‌ 3:8-20 


സന്തോഷഗാനം 

14യെരൂശലേമേ, പാടി ആഹ്രാദിക്കൂ! യിസ്ധ്രാ 
യേലേ, ആഹ്റ്റാദകൂജനം മുഴക്കൂ! യെരൂശലേമേ, 
സന്തോഷിച്ച്‌ ആനന്ദിക്കൂ! 

എന്തുകൊണ്ടെന്നാല്‍, യഹോവ നിങ്ങള്‍ക്കു 
ള്ള ശിക്ഷ അവസാനിപ്പിച്ചു. നിങ്ങളുടെ ശത്രു 
ക്കളുടെ ശക്തിഗോപുരങ്ങള്‍ അവന്‍ തകര്‍ത്തു! 
യിന്രായേലിന്‍െറരാജാവായ യഹോവ നിങ്ങ 
ളോടൊപ്പുമുണ്ട. സംഭവിക്കുന്ന ഏത്‌ അനിഷ്ട 
കാര്യങ്ങളെക്കുറിച്ചും നിങ്ങള്‍ വിഷമിക്കേണ്ട 
തില്ല. 

1ആ സമയം യെരുശലേമിനോടു പറയും, 
“കരുത്തോടെ, ഭയപ്പെടാതിരിക്കുക! 

17നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോ 
ടൊപ്പമുണ്ട്‌. കരുത്തനായ ഒരു പടയാളിയെ 
പ്പോലെയാണവന്‍. അവന്‍ നിങ്ങളെ രക്ഷിക്കും. 
താന്‍ എത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നുവെ 
ന്നു അവന്‍ കാട്ടിത്തരും. നിങ്ങളോട്‌ അവന്‍ 
എത്രമാത്രം പ്രസാദമുണ്ടെന്നവന്‍ കാട്ടിത്തരും. 
നിങ്ങളെച്ചൊല്ലി, ഒരു വിരുന്നിലെ ഒരാളെ 





18പോലെ അവന്‍ ആനന്ദിച്ചു ചിരിക്കും.” 
യഹോവ പറഞ്ഞു, “നിങ്ങളുടെ അപമാനം 
ഞാനില്ലാതാക്കും. അവര്‍ നിങ്ങളെ ഉപദ്രവിക്കു 
ന്നത്‌ ഞാനവസാനിപ്പിക്കും. 

19ആ സമയം നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ 
ഞാന്‍ ശിക്ഷിക്കും. മുറിവേറ്റ എന്‍െറ ജനതയെ 
ഞാന്‍ രക്ഷിക്കും. ഓടിച്ചു വിടപ്പെട്ടവരെ ഞാന്‍ 
തിരികെകൊണ്ടുവരും. അവരെ ഞാന്‍ പ്രസി 
ദ്ധരാക്കും. എല്ലായിടവുമുള്ളവര്‍ അവരെ സ്തു 
തിക്കും. 

20ആ സമയം, നിങ്ങളെ ഞാന്‍ തിരികെകൊ 
ണ്ടുവരും. നിങ്ങളെ ഞാന്‍ ഒരുമിച്ച്‌ തിരികെ 
കൊണ്ടുവരും. നിങ്ങളെ ഞാന്‍ പ്രസിദ്ധരാക്കും. 
എല്പായിടവുമുള്ളവര്‍ നിങ്ങളെ സ്തുതിക്കും. 
തടവുകാരെ നിങ്ങളുടെ സ്വന്തം കണ്‍മുമ്പില്‍ 
കൊണ്ടുവരുമ്പോള്‍ അതു സംഭവിക്കും!” യഹോ 
വയാണതു പറഞ്ഞത്‌. 








902 


ഹഗ്ഗായി 


ആലയം പണിയാന്‍ 
സമയമായിരിക്കുന്നു 

ദാര്യാവേശ്‌ പാര്‍സിയുടെ രാജാവായതി 
eo രണ്ടാം വര്‍ഷത്തിലെ ആറാം മാസം 
ഒന്നാം തീയതി ഹഗ്ഗായിക്ക്‌ യഹോവയില്‍ 
നിന്നൊരു സന്ദേശം ലഭിച്ചു. ശെയല്‍ തീയേലി 
ന്‍െറ പുത്രനായ സെരുബ്ബാബേല്‍, യെഹോ 
സാദാക്കിനെറ പുത്രനായ യോശുവാ എന്നിവ 
ര്‍ക്കായുള്ളതായിരുന്നു ആ സന്ദേശം. സെരുബ്ബാ 
ബേല്‍ യെഹൂദയിലെരാജ്യാധികാരിയും യോ 
ശുവാ മഹാപുരോഹിതനുമായിരുന്നു. സന്ദേ 
ശം ഇതായിരുന്നു. സര്‍വ്വശക്തനായ യഹോവ 
യിങ്ങനെ പറയുന്നു: “യഹോവയുടെ ആലയം 
പണിയാന്‍ സമയമായിട്ടില്ലെന്ന്‌ ആളുകള്‍ പറ 
യുന്നു.” 

ഹഗ്ഗായിക്ക്‌ യഹോവയില്‍നിന്നു രണ്ടാമ 
തൊരു സന്ദേശംകൂടി ലഭിച്ചു. ആ സന്ദേശമെ 
ന്നതെന്ന്‌ ഹഗ്ഗായി പറഞ്ഞു: “നല്ല വസതിക 
ളില്‍ നിങ്ങള്‍ക്കിപ്പോള്‍ കഴിയാമെന്ന്‌ നിങ്ങള്‍ 
കരുതുന്നു. ഭിത്തിയില്‍ തടിപ്പലകകള്‍ പിടി 
പ്പിച്ച നല്ലവീടുകളില്‍ നിങ്ങള്‍ താമസിക്കുന്നു. 
എന്നാല്‍ യഹോവയുടെ വസതി ഇപ്പോഴും 
അവശിഷ്ടങ്ങളിലാകുന്നു! ഇപ്പോള്‍, സര്‍വ്വശ 
ക്തനായ യഹോവ പറയുന്നു, “നിന്‍െറ മാര്‍ 
ഞങ്ങളെപ്പറ്റി ആലോചിക്കൂ. എന്താണു സംഭവ 
ക്ടൂന്നതെന്നാലോചിക്കൂ! നിങ്ങള്‍ അധികം 
വിത്തു വിതച്ചെങ്കിലും കുറച്ചു വിളവേ ലഭിച്ചു 
ള്ളൂ. നിങ്ങള്‍ക്കു ഭക്ഷിക്കാന്‍ കുറച്ചാഹാരമേ 
യുള്ളൂ, നിറച്ചു കഴിക്കാനില്ല. കുടിക്കാന്‍ കുറച്ചു 
മാത്രമേയുള്ളൂ, നിറയുന്നില്ല. കുറച്ചുവസ്ത്രമേ 
നിങ്ങള്‍ക്കുള്ളൂ, തണുപ്പകറ്റാന്‍ മതിയായതില്ല. 
കുറച്ചു പണം മാത്രം നിങ്ങള്‍ നേടുന്നു. അതെ 
ങ്ങനെ ചിലവാകുന്നെന്ന്‌ നിങ്ങളറിയുന്നില്ല. 
നിങ്ങളുടെ കീശയിലൊരു ഓട്ടയുള്ളതുപോലെ 
യാണത്‌!” 

സര്‍വശക്തനായ യഹോവ പറയുന്നു, 
“നിങ്ങളെന്താണു ചെയ്യുന്നതെന്നാലോചിക്കൂ! 
തലകളില്‍ചെന്നു മരം കൊണ്ടുവരിക. എന്നിട്ട 
ആലയം പണിയുക. അപ്പോള്‍ ഞാന്‍ സന്തു 
ഷ്ടനാകുകയും ഞാന്‍ മഹത്വവത്കരിക്കപ്പെടു 
കയും ചെയ്യും.” യഹോവ ഇക്കാര്യങ്ങള്‍ പറ 
ഞ്ഞു. "സര്‍വ്വശക്തനായ യഹോവ പറയുന്നു, 
“നിങ്ങള്‍ നല്ലവിളവു പ്രതീക്ഷിക്കുന്നു. 
എന്നാല്‍ വിളകൊയ്യാനെത്തുമ്പോള്‍ അല്പം 
ധാന്യമേയുള്ളൂ. അതിനാല്‍ ആ ധാന്യം നിങ്ങള്‍ 
വീട്ടില്‍ കൊണ്ടുപോകുന്നു. അപ്പോള്‍ ഞാനൊ 
രൂ കാറ്റിനെ അയച്ച്‌ അതു പറത്തിക്കളയുന്നു! 
എന്തുകൊണ്ടാണിതൊക്കെ സംഭവിക്കുന്നതെ 
ന്നോ? നിങ്ങളിലോരോരുത്തരും അവനവന്‍റെ 
വീടു നോക്കുമ്പോള്‍ എന്‍െറ വസതി ഇപ്പോഴും 
































11യഹോവ പറയുന്നു, “ദേശവും മലകളും 
വരണ്ടുപോകട്ടെയെന്നു ഞാ൯ കല്പന നല്‍കി. 
ധാന്യങ്ങള്‍, പുതുവീഞ്ഞ്‌, ഒലിവെണ്ണ, പിന്നെ 
ഭൂമിയിലുണ്ടാകുന്നതെല്പാം നശിപ്പിക്കപ്പെടും! 
എല്ലാ മനുഷ്യമൃഗാദികളും ക്ഷീണിക്കും. മനുഷ്യ 
രുടെ എല്ലാ കഠിനാദ്ധ്വാനവും വൃഥാവിലാകും.” 








പുതിയ ആലയത്തിന്‍െറ നിര്‍മ്മാ 
ണമാരംഭിക്കുന്നു 

12ശൈെയല്‍തീയേലിനന്‍െറെ പുത്രനായ സെരു 
ബ്ബാബേലിനോടും മഹാപുരോഹിതനും യെ 
ഹോസാദാക്കിന്‍െറ പുത്രനുമായ യോശുവ 
യോടും സംസാരിക്കാന്‍ യഹോവയായ ദൈവം 
ഹഗ്ഗായിയെ അയച്ചു. അതിനാലവര്‍ തങ്ങ 
ളുടെ ദൈവമായ യഹോവയുടെ ശബ്ദവും 
പ്രവാചകനായ ഹഗ്ലായിയുടെ വാക്കുകളും 
ശ്രവിച്ചു. ജനങ്ങള്‍ തങ്ങളുടെ ദൈവമായ 
യഹോവയില്‍ ഉള്ള തങ്ങളുടെ ഭയാദരവുകള്‍ 
കാട്ടുകയും ചെയ്തു. 

13ജനങ്ങളോട്‌ ഈ സന്ദേശമറിയിക്കാന്‍ 
യഹോവയായ ദൈവം അയച്ച ദൂതനായിരുന്നു 
ഹഗ്ഗായി: യഹോവ പറയുന്നു, “ഞാന്‍ നിങ്ങ 
ളോടൊത്തുണ്ട!” 

1415അങ്ങനെ യഹോവയായ ദൈവം ജന 
ങ്ങളെ ആലയം പണിയുന്നതില്‍ ഉത്സുകരാക്കി. 
ശെയല്‍തീയേലിന്‍െറ പുത്രനായ സെരുബ്ബാ 
ബേലായിരുന്നു യെഹൂദയിലെ അധികാരി. 
യഹോവ അദ്ദേഹത്തെ ഉത്സുകനാക്കി! യെഹോ 
സാദാക്കിന്‍െറപുത്രനായ യോശുവാ ആയിരു 
ന്നു മഹാപുരോഹിതന്‍. യഹോവ അയാളെയും 
ഉത്സുകനാക്കി! എല്ലാ ജനങ്ങളെയും യഹോവ 
ആലയനിര്‍മ്മാണത്തിന്‌ ഉത്സുകരാക്കി. അങ്ങ 
നെ അവര്‍ തങ്ങളുടെ ദൈവത്തിന്‍െറ, സര്‍വ്വശ 
ക്തനായ യഹോവയുടെ ആലയനിര്‍മ്മാണം 
ആരംഭിച്ചു. ദാര്യാവേശ്‌ പാര്‍സിയിലെ രാജാ 
വായതിന്‍െറ രണ്ടാംവര്‍ഷത്തിന്‍െറെ ആറാം 
മാസം ഇരുപത്തിനാലാം തീയതിയാണ്‌ അവര്‍ 
ആ ജോലി തുടങ്ങിയത്‌. 











യഹോവ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു 
ഏഴാം മാസത്തിന്‍റെ ഇരുപത്തൊന്നാം 
തീയതി യഹോവയില്‍നിന്ന്‌ ഈ സന്ദേശം 
ഹഗ്ഗായിക്കു ലഭിച്ചു. യെഹൂദയിലെ അധികാ 
രിയായ ശെയല്‍തീയേലിനന്‍െറ പുത്രനുമായ 
സെരുബ്ബാബേലിനോടും മഹാപുരോഹിതനും 
യെഹോസാദാക്കിനന്‍െറ പുത്രനുമായ യോശുവ 
യോടും എല്ലാ ജനങ്ങളോടും സംസാരിക്കുക. 
ഇക്കാര്യങ്ങള്‍ പറയുക. 3*നിങ്ങളിലെത്രപേര്‍ 
ഈ ആലയത്തെനോക്കി നശിപ്പിക്കപ്പെട്ട 








അവശിഷ്ടങ്ങളിലാകുന്നു. 

10അതിനാലാണ്‌ ആകാശം മഞ്ഞിനെ തട 
ഞ്ഞു വച്ചിരിക്കുന്നത്‌. ഭൂമി അതിന്‍െറ വിള 
വിനെ തടഞ്ഞുവച്ചിരിക്കുന്നതും അതു കൊണ്ടു 
തന്നെ.” 


മനോഹരമായ ആലയവുമായി താരതമ്യം 
ചെയ്യുന്നുണ്ട്‌? നിങ്ങളെന്താണു കരുതുന്നത്‌? 
ആദ്യത്തെ ആലയവുമായി താരതമ്യപ്പെടുത്തു 
മ്പോള്‍ ഈ ആലയം ഒന്നുമല്ലെന്നാണോ? 
4 എന്നാല്‍ സെരുബ്ബാബേലേ, യഹോവ പറയു 





903 


ന്നു, “നിരുത്സാഹിതനാകാതിരിക്കുക!” യെഹോ 
സാദാക്കിന്‍െറ പുത്രനും മഹാപുരോഹിതനു 
മായ യോശുവയേ, “നിരുത്സാഹപ്പെടരുത്‌!' ഈ 
രാജ്യത്തെ മുഴുവന്‍ ജനങ്ങളേ, യഹോവ പറയു 
ന്നു, “നിരുത്സാഹപ്പെടരുത്‌! ജോലി തുടരുക. 
എന്തെന്നാല്‍, ഞാ൯ നിങ്ങളോടൊച്പമുണ്ട്‌!” 
സര്‍വ്വശക്തനായ യഹോവയാണിതു പറയു 
ന്നത്‌!” 

യഹോവ പറയുന്നു, “നിങ്ങള്‍ ഈജിപ്തു 
വിട്ടപ്പോള്‍ നിങ്ങളുമായി ഞാനൊരു കരാറു 
ണ്ടാക്കി. ഞാനെന്‍റെ വഗ്ദാനം പാലിക്കുകയും 
ചെയ്തു! എന്‍െറ ആത്മാവ്‌ നിങ്ങളുടെ ഇടയി 
ലുണ്ട്‌. അതുകൊണ്ട്‌ ഭയപ്പെടേണ്ടതില്ല! എന്തു 
കൊണ്ടെന്നാല്‍, സര്‍വ്വശക്തനായ യഹോവ 
യാണ്‌ ഇക്കാര്യങ്ങള്‍ പറയുന്നത്‌! അല്പകാല 
ത്തിനുള്ളില്‍ ഒരിക്കല്‍ക്കൂടി ഞാനെല്ലാം തകിടം 
മറിക്കും! ഭൂമിയെയും ആകാശത്തെയുംവരെ 
ഞാന്‍ വിറപ്പിക്കും! സമുദ്രത്തെയും മരുഭൂമിയെ 
യും ഞാന്‍ വിറപ്പിക്കും! രാഷ്ട്രങ്ങളെ ഞാന്‍ 
വിറപ്പിക്കുകയും എല്ലാ രാഷ്ട്രങ്ങളിലെയും 
സമ്പത്തുമായി അവര്‍ നിങ്ങളുടെയടുത്തേക്കു 
വരികയും ചെയ്യും. അപ്പോള്‍ ഈ ആലയ 
ത്തില്‍ ഞാന്‍ തേജസ്സു നിറയ്ക്കും. സര്‍വ്വശക്ത 
നായ യഹോവയാണിതു പറയുന്നത്‌. &അവ 
രുടെ വെള്ളി മുഴുവനും എനിക്കുള്ളതാകുന്നു! 
സ്വര്‍ണ്ണവും മുഴുവനും എന്റതാകുന്നു. സര്‍വ്വ 
ശക്തനായ യഹോവയാണിക്കാര്യങ്ങള്‍ പറയു 
ന്നത്‌. “ഒടുവിലത്തെ ഈ ആലയം മുമ്പത്തേതി 
നെക്കാള്‍ മനോഹരമായിരിക്കും! അതിന്‌ വളരെ 
മഹത്വം ലഭിക്കും. ഞാന്‍ ഈ സ്ഥലത്ത്‌ സമാ 
ധാനം കൊണ്ടുവരികയും ചെയ്യും! സര്‍വ്വശക്ത 
നായ യഹോവയാണിക്കാര്യങ്ങള്‍ പറയുന്ന 
തെന്ന്‌ ഓര്‍മ്മിക്കുക!” 





























പണി ആരംഭിച്ചിരിക്കുന്നു- അനു 
ഗ്രഹങ്ങള്‍ വരും 

10പാര്‍സിയിലെ ദാര്യാവേശുരാജാവിനന്‍െറ 
രണ്ടാം ഭരണവര്‍ഷത്തിലെ ഒ൯പതാംമാസം 
ഇരുപത്തിനാലാം ദിവസം പ്രവാചകനായ 
ഹഗ്ഗായിക്ക്‌ യഹോവയില്‍നിന്നുള്ള ഈ സന്ദേ 
ശം ലഭിച്ചു: ॥ഇക്കാര്യങ്ങളെപ്പറ്റിയുള്ള നിയമ 
ങ്ങളെന്താണെന്ന്‌ പുരോഹിതരോടു ചോദി 
ക്കാന്‍ സര്‍വ്വശക്തനായ യഹോവ നിങ്ങളോടു 
കല്പിക്കുന്നു. 12“ഒരുവന്‍ തന്‍െറ വസ്ത്രങ്ങളുടെ 
മടക്കില്‍ കുറച്ചു മാംസം കൊണ്ടുപോകുന്നു 
വെന്നിരിക്കട്ടെ. ഒരു ബലിയുടെ ഭാഗമായതി 
നാല്‍ ആ മാംസം വിശുദ്ധവുമാണ്‌. ആ വസ്ത്രം 
ഏതെങ്കിലും അപ്പത്തിലോ പാകംചെയ്ത ഭക്ഷ 
ണത്തിലോ വീഞ്ഞിലോ തൈലത്തിലോ മറ്റേ 
തെങ്കിലും ആഹാരത്തിലോ സ്പര്‍ശിച്ചാലെ 
ന്താവും ഫലം. വസ്ത്രം സ്പര്‍ശിക്കുന്ന വസ്തു 
വിശുദ്ധമാകുമോ?” 

പുരോഹിതന്മാര്‍ മറുപടി പറഞ്ഞു, “ഇല്ല 

13അപ്പോള്‍ ഹഗ്ലായി ചോദിച്ചു, “ഒരുവന്‍ 
ഒരു മൃതദേഹത്തെ തൊട്ടാല്‍ അയാള്‍ അശുദ്ധ 
നാകുമല്ലോ. ഇനി അയാള്‍ മറ്റേതെങ്കിലും വസ്തു 
വില്‍ തൊട്ടാല്‍ അതും അശുദ്ധമാകുമോ?” 











9 





ഹഗ്ഗായി 2:5-23 


പുരോഹിതന്മാര്‍ മറുപടി പറഞ്ഞു, “ഉവ്വ്‌, 
ആ സാധനവും അശുദ്ധമാകും.” 

14അപ്പ്പോള്‍ ഹഗ്ഗായി പറഞ്ഞു, “യഹോവ 
യായ ദൈവമിങ്ങനെ പറയുന്നു, “ഈ രാജ്യത്തി 
ലെ ജനങ്ങളെ സംബന്ധിച്ചും അതു ശരിയാണ്‌! 
അവര്‍ എനിക്കു മുമ്പാകെ നിര്‍മ്മലരും വിശുദ്ധ 
രും അല്ല. അതിനാല്‍ അവരുടെ കൈകള്‍ 
കൊണ്ടു സ്പര്‍ശിക്കുന്നതെന്തും അശുദ്ധമായി 
ത്തീരും! യാഗപീഠത്തില്‍ അവര്‍ എന്തര്‍പ്പിച്ചാ 
ലും അവ അശുദ്ധമാകും. ഇന്നോളം സംഭവിച്ച 
കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുക. യഹോവയുടെ 
ആലയംപണി ആരംഭിക്കുന്നതിനു മുമ്പുണ്ടായി 
രുന്ന കാലത്തെപ്പറ്റി ചിന്തിക്കുക. 'ഇരുപതള 
വുധാന്യം ആവശ്യമുണ്ടെങ്കിലും പത്തളവേ 
കൂമ്പാരത്തില്‍ ഉള്ളൂ. അമ്പതുഭരണി വീഞ്ഞു 
വേണ്ടിടത്ത്‌ ഇരുപതുഭരണി മാത്രം! 17എന്തു 
കൊണ്ടെന്നാല്‍ ഞാന്‍ നിങ്ങളെ ശിക്ഷിച്ചു. 
ഞാനയച്ച രോഗങ്ങള്‍ നിങ്ങളുടെ സസ്യങ്ങളെ 
നശിപ്പിച്ചു. നിങ്ങളുടെ കൈകള്‍ നിര്‍മ്മിച്ച 
സാധനങ്ങളെ നശിപ്പിക്കാന്‍ ഞാന്‍ ആലിപ്പഴം 
അയച്ചു. ഞാനിതൊക്കെ ചെയ്തിട്ടും നിങ്ങള്‍ 
എന്നിലേക്കു വന്നില്ല” യഹോവയാണ്‌ ഇതൊ 
ക്കെ പറഞ്ഞത്‌.” 

18യഹോവ പറഞ്ഞു, “ഒന്‍പതാം മാസത്തി 
ന്‍െറ ഇതുപത്തിനാലാം ദിവസമാണിന്ന്‌. 
യഹോവയുടെ ആലയത്തിന്‌ അടിത്തറയി 
ടുന്ന പണി നിങ്ങള്‍ പൂര്‍ത്തീകരിച്ചിരിക്കുന്നു. 
അതിനാലിനി ഇന്നു മുതല്‍ എന്തൊക്കെയാണു 
സംഭവിക്കുന്നതെന്നു കണ്ടുകൊള്ളുക! 13പത്താ 
യത്തില്‍ അല്പമെങ്കിലും ധാന്യം അവശേഷിക്കു 
ന്നുണ്ടോ? മുന്തിരിവള്ളികളും അത്തിമരങ്ങളും 
മാതളനാരങ്ങകളും ഒലീവുമരങ്ങളും നോക്കുക. 
അവ പഴങ്ങളുണ്ടാക്കുന്നുണ്ടോ? ഇല്ല! എന്നാല്‍ 
ഇന്നുമുതല്‍ ഞാന്‍ നിങ്ങളെ അനുഗ്രഹിക്കും!” 

20ആ മാസം ഇരുപത്തിനാലാം തീയതി 
മറ്റൊരു സന്ദേശംകൂടി യഹോവയില്‍നിന്നു 
ഹഗ്ലായിക്കു ലഭിച്ചു. ഇതായിരുന്നു സന്ദേശം: 
21“യെഹൂദയിലെ അധികാരിയായ സെരുബ്ബാ 
ബേലിന്‍െറയടുത്തേക്കു പോവുക. ഭൂമിയെയും 
സ്വര്‍ഗ്ഗൃത്തെയും ഞാന്‍ വിറപ്പിക്കുമെന്ന്‌ അവ 
നോടു പറയുക. 22അനവധി രാജാക്കന്മാരെയും 
സിംഹാസനങ്ങളെയും ഞാന്‍ തകിടം മറിക്കും. 
മറ്റു ജനതകളുടെ രാജ്യങ്ങളുടെ ശക്തി ഞാന്‍ 
തകര്‍ക്കും. അവരുടെ തേരുകളെയും തേരാളിക 
ളെയും ഞാന്‍ തകര്‍ക്കും. അവരുടെ പോര്‍ക്കു 
തിരകളെയും കുതിരപ്പടയാളികളെയും ഞാന്‍ 
പരാജയപ്പെടുത്തും. ആ സൈന്യം പരസ്പരം 
സ്നേഹിതരാണെങ്കിലും അവര്‍ പരസ്പരം 
പോരടിക്കുകയും വാളെടുത്ത്‌ പരസ്പരം കൊ 
ല്ലുകയും ചെയ്യും. 23സര്‍വ്വശക്തനായ യഹോവ 
യാണിതൊക്കെ പറയുന്നത്‌. ശെയല്‍തീയേലി 
ന്‍െറപൂത്രനായ സെരുബ്ബാബേലേ, നീ എന്‍റ്റെ 
ദാസനാകുന്നു. നിന്നെ ഞാ൯ തെരഞ്ഞെടുത്തി 
രിക്കുന്നു. അന്നു നിന്നെ ഞാനെന്‍റെ അട 
യാളമോതിരം പോലെയാക്കും. ഞാനിതെല്ലാം 
ചെയ്തുവെന്നതിനു തെളിവായിരിക്കും നീ!” 
സര്‍വ്വശക്തനായ യഹോവയാണ്‌ ഇക്കാര്യ 
ങ്ങള്‍ പറഞ്ഞത്‌. 


























904 


സെഖര്യാവ്‌ 


തന്‍െറ ജനത തിരിച്ചു വരണമെന്ന്‌ 
യഹോവയാഗ്രഹിക്കുന്നു 

പ്രവാചകനായ ഇദ്ദോവിനന്‍െറെ പുത്രനായ 

ബെരെഖ്യാവിന്‍െറ പുത്രനായ സെഖര്യാ 
വിന്‌ യഹോവയില്‍ നിന്നൊരു സന്ദേശം ലഭി 
ച്ചു. അത്‌ ദാര്യാവേശ്‌ പാര്‍സിയിലെ രാജാവാ 
യതിന്‍െറ രണ്ടാം വര്‍ഷം എട്ടാം മാസത്തിലായി 
രുന്നു. ഇതായിരുന്നു സന്ദേശം: 

നിന്‍റെ പൂര്‍വ്വികരോട്‌ യഹോവ വളരെ 
കോപിച്ചു. 3അതിനാല്‍ ജനങ്ങളോടു നീ ഇങ്ങ 
നെ പറയണമെന്ന്‌ യഹോവ പറയുന്നു, 
“എന്നിലേക്കു തിരിച്ചുവരിക, ഞാന്‍ നിങ്ങളി 
ലേക്കും തിരിച്ചു വരും.” സര്‍വ്വശക്തനായ 
യഹോവയാണ്‌ ഇതെല്ലാം പറയുന്നത്‌. 4യഹോ 
വ പറഞ്ഞു, “നിങ്ങളുടെ പൂര്‍വ്വികരെപ്പോലെ 
യാകരുത്‌. മുന്‍കാലത്ത്‌ പ്രവാചകര്‍ അവരോടു 
സംസാരിച്ചു. അവര്‍ പറഞ്ഞു, “നിങ്ങള്‍ തെറ്റാ 
യ ജീവിതരീതി വെടിയണമെന്ന്‌ സര്‍വ്വശക്ത 
നായ യഹോവ നിങ്ങളോടാവശ്യപ്പെടുന്നു!” 
എന്നാല്‍ നിങ്ങളുടെ പൂര്‍വ്വികര്‍ എന്നെ ചെവി 
ക്കൊണ്ടില്ല.” യഹോവയാണ്‌ ഇതൊക്കെ പറ 
ഞ്ഞത്‌. 

ടദൈവം പറഞ്ഞു, “നിങ്ങളുടെ പൂര്‍വ്വിക 
ന്മാര്‍ പോയ്ക്കഴിഞ്ഞു. ആ പ്രവാചകര്‍ എന്നേ 
ക്കും ജീവിചിരിക്കുന്നില്ല. ്രവാചകര്‍ എന്‍െറ 
സേവകന്മാരായിരുന്നു. എന്‍െറ കല്പനകളെയും 
ഉപദേശങ്ങളെയും പറ്റി നിങ്ങളോടും നിങ്ങ 
ളുടെ പൂര്‍വ്വികരോടും സംസാരിക്കാന്‍ ഞാന്‍ 
അവരെ ഉപയോഗിച്ചു. ഒടുവില്‍ നിങ്ങളുടെ 
പൂര്‍വ്വികര്‍ അവരുടെ പാഠം പഠിച്ചു. അവര്‍ 
പറഞ്ഞു, “താന്‍ ചെയ്യുമെന്നു യഹോവ പറ 
ഞ്ഞിട്ടുള്ള കാര്യങ്ങള്‍ സര്‍വ്വശക്തനായ യഹോ 
വ ചെയ്തിട്ടുണ്ട്‌. ഞങ്ങളുടെ തെറ്റായജീവിത 
രീതിക്കും ദുഷ്പ്രവൃത്തികള്‍ക്കും അവന്‍ ഞങ്ങ 
ളെ ശിക്ഷിച്ചു.” അങ്ങനെ അവര്‍ ദൈവത്തിങ്ക 
ലേക്കു തിരിച്ചുവന്നു.” 



































നാലുകുതിരകള്‍ 
പാര്‍സിയിലെരാജാവായ ദാര്യാവേശി 
ന്‍െറ രണ്ടാംഭരണവര്‍ഷത്തിന്‍െറെ പതിനൊ 
ന്നാം മാസത്തിലെ ഇരുപത്തിനാലാം തീയതി 
പ്രവാചകനായ ഇദ്ദോവിന്‍െറ പുത്രനായ ബെ 
രെഖ്യാവിന്‍൯ന്‍െറ പുത്രനായ സെഖര്യാവിനു 
യഹോവയില്‍നിന്നും മറ്റൊരു സന്ദേശംകൂടി 
ലഭിച്ചു. ഇതായിരുന്നു സന്ദേശം: 
രോത്രിയില്‍, ചുവന്ന കുതിരപ്പുറത്തുപോകു 
ന്ന ഒരാളെ ഞാന്‍ കണ്ടു. അയാള്‍ താഴ്വരയില്‍ 
കൊഴുന്തുപൊന്തക്കിടയില്‍ നില്‍ക്കുകയായിരു 
ന്നു. അയാള്‍ക്കു പിന്നിലായി ചുവന്നതും തവി 
ട്ടുനിറമുള്ളതും വെളുത്തതുമായ കൂതിരകളുണ്ടാ 
യിരുന്നു. ഞാന്‍ പറഞ്ഞു, “പ്രഭോ, എന്തിനാ 
ണ്‌ ഈ കുതിരകള്‍?” അപ്പോള്‍ എന്നോടു 
സംസാരിച്ചുകൊണ്ടിരുന്ന ദൂതന്‍ പറഞ്ഞു, 
“ഈ കൂതിരകളെന്തിനാണെന്നു ഞാന്‍ നിനക്കു 
കാട്ടിത്തരാം.” 














10അപ്പ്പോള്‍ കൊഴുന്തുപൊന്തക്കിടയില്‍ നില്‍ 
ക്കുന്നവ൯ പറഞ്ഞു, “ലോകത്തില്‍ അലഞ്ഞു 
തിരിയുന്നതിന്‌ യഹോവ അയച്ചതാണ്‌ ആ 
കുതിരകളെ.” 

11“അപ്പോള്‍ കൊഴുന്തുപൊന്തക്കിടയില്‍ 
നില്‍ക്കുകയായിരുന്ന യഹോവയുടെ ദൂത 
നോടു കുതിരകള്‍ സംസാരിച്ചു. അവര്‍ പറ 
ഞ്ഞു, “ഞങ്ങള്‍ ഭൂമിയില്‍ അവിടെയും ഇവിടെ 
യും സഞ്ചരിച്ചു, എല്ലാം ശാന്തമാകുന്നു.” 

12അപ്പോള്‍ യഹോവയുടെ ദൂതന്‍ പറഞ്ഞു, 
“യഹോവേ, യെരൂശലേമിനെയും യെഹുദയു 
ടെ നഗരങ്ങളെയും നീ ആശ്വസിപ്പിച്ചിട്ട്‌ എത്ര 
നാളായി? എഴുപതു കൊല്ലത്തോളം ഈ നഗര 
ങ്ങളുടെ നേര്‍ക്ക്‌ നീ കോപം പ്രകടിപ്പിച്ചു.” 

13എന്നോടു സംസാരിച്ച ദൂതനോട്‌ യഹോവ 
യപ്പോള്‍ മറുപടി പറഞ്ഞു. നന്മ നിറഞ്ഞ 
ആശ്വാസവാക്കുകളാണ്‌ യഹോവ പറഞ്ഞത്‌. 
14അനന്തരം ജനങ്ങളോടു പറയാന്‍ ഇക്കാര്യ 
ങ്ങള്‍ ദൂതന്‍ എന്നോടു പറഞ്ഞു: 

സര്‍വ്വശക്തനായ യഹോവ പറയുന്നു, 
“യെരുശലേമിനോടും സീയോനോടും എനിക്കു 
ശക്തമായ സ്നേഹമാണുള്ളത്‌. 

15വളരെ സുരക്ഷിതരായി കഴിയുന്ന രാഷ്ട്ര 
ങ്ങളോട്‌ എനിക്കു കടുത്ത കോപമാണ്‌. അവ 
രോട്‌ എനിക്കല്പം കോപമേ ഉണ്ടായിരുന്നുള്ളൂ. 
എന്‍െറ ജനതയെ ശിക്ഷിക്കുന്നതിന്‌ ഞാന 
വരെ ഉപയോഗിച്ചു. എന്നാല്‍ ആ ജനത 
വലിയ അനര്‍ത്ഥമാണുണ്ടാക്കിയത്‌.” 

1അതിനാല്‍ യഹോവ പറയുന്നു, “ഞാന്‍ 
യെരുശലേമിലേക്കു മടങ്ങിവന്ന്‌ അവളെ ആശ്വ 
സിപ്പിക്കും.” സര്‍വ്വശക്തനായ യഹോവ പറ 
യുന്നു, “യെരുശലേം പുനര്‍നിര്‍മ്മിക്കപ്പെടും. 
അവിടെ എന്‍െറ ഭവനം നിര്‍മ്മിക്കപ്പെടു കയും 
ചെയ്യും.” 

ദൂതന്‍ പറഞ്ഞു, “ജനങ്ങളോട്‌ ഇത്രയുംകൂടി 
പറയുക, സര്‍വ്വശക്തനായ യഹോവ പറയു 
ന്നു, “എനെറെ പട്ടണങ്ങള്‍ വീണ്ടും ധനികമായി 
ത്തീരും. സീയോനെ ഞാന്‍ ആശ്വസിപ്പിക്കും. 
യെരൂശലേമിനെ ഞാനെന്‍റെ വിശേഷനഗര 
മായിവീണ്ടും തെരഞ്ഞെടുക്കും.” 














നാലുകൊമ്പുകളും നാലു 
പണിക്കാരും 

18അപ്പോള്‍ ഞാന്‍ തലയുയര്‍ത്തി നോക്കുക 
യും നാലു കൊമ്പുകള്‍ കാണുകയും ചെയ്തു. 

19അപ്പോള്‍ എന്നോടു സംസാരിച്ചുകൊണ്ടി 
രിക്കുകയായിരുന്ന ദൂതനോടു ഞാന്‍ ചോദിച്ചു, 
“ഈ കൊമ്പുകള്‍കൊണ്ട്‌ എന്താണര്‍ത്ഥമാക്കു 
ന്നത്‌?” 

അവന്‍ പറഞ്ഞു, “യിസ്രായേല്‍, യെഹൂദാ, 
യെരൂശലേം, എന്നിവിടങ്ങളിലെ ജനങ്ങളെ 
വിദേശരാജ്യങ്ങളിലേക്കോടിച്ച ഓടിച്ചകൊനമ്പു 
കളാണിവ.” 
20അനന്തരം യഹോവ നാലുജോലിക്കാരെ 
എനിക്കു കാട്ടിത്തന്നു. 22ഞാ൯ അവനോടു ചോ 








905 


ദിച്ചു, “എന്തുചെയ്യാനാണ്‌ ഈ നാലു ജോലി 
ക്കാരും വരുന്നത്‌?” 

അവന്‍ പറഞ്ഞു, “കൊമ്പുകളെ പേടിപ്പിച്ച്‌ 
ദുരെയെറിയാനാണവര്‍ വരുന്നത്‌. ആ കൊമ്പു 
കളാണ്‌ യെഹുദയിലെജനങ്ങളെ വിദേശങ്ങ 
ളിലേക്ക്‌ “ഓടിച്ചത്‌.” ആ കൊമ്പുകള്‍ ആരോടും 
ഒരു കരുണയും കാട്ടിയില്ല. യെഹൂദക്കാരെ 
ആക്രമിക്കുകയും അവരെ വിദേശരാജ്യങ്ങളിലേ 
ക്ക്‌ ഓടിക്കുകയും ചെയ്ത നാലുരാഷ്ട്രങ്ങളെ 
യാണ്‌ ആ കൊമ്പുകള്‍ പ്രതിനിധീകരിക്കു 


9 


ന്നത്‌. 





യെരൂശലേമിനെ അളക്കുന്നു 
അനന്തരം ഞാന്‍ തലയുയര്‍ത്തി നോക്കി 
യപ്പോള്‍ ഒരളവുചരടും പിടിച്ചുനില്‍ക്കുന്ന 
ഒരാളെ കണ്ടു. അയാളോടു ഞാന്‍ ചോദിച്ചു 

“നീ എവിടേയ്ക്കാണു പോകുന്നത്‌?” 

അയാള്‍ എന്നോടു പറഞ്ഞു, “യെരൂശലേ 
മിന്‌ എത്രമാത്രം നീളവും വീതിയുമുണ്ടെന്നറി 
യാന്‍ അതിനെ അളക്കാന്‍ പോകുകയാണു 
ഞാന്‍.” 

അപ്പോള്‍, എന്നോടു സംസാരിച്ചുകൊണ്ടി 
രിക്കുകയായിരുന്ന ദൂതന്‍ അവിടെനിന്നും 
പോയി. അവനോടു സംസാരിക്കാന്‍ മറ്റൊരു 
ദൂതനും പുറത്തേക്കിറങ്ങി. “അവന്‍ ആദ്യത്തെ 
ദൂതനോടു പറഞ്ഞു, “യെരൂശലേം അളക്കാനാ 
കുന്നതിലും വലുതായിരിക്കും എന്ന്‌ ആ ചെറു 
പ്പക്കാരനോട ഓടിച്ചെന്നു പറയുക. അവനോട്‌ 
ഇങ്ങനെ പറയുക: 

“ചുവരുകളില്ലാത്തൊരു നഗരമായിരിക്കും യെ 
രൂശലേം. എന്തുകൊണ്ടെന്നാല്‍, ഒട്ടനവധി മനു 
ഷ്യമൃഗാദികള്‍ അതിലുണ്ടാകും.” 

ടയഹോവ പറയുന്നു, “അവളെ സംരക്ഷി 
ക്കുന്ന, അവള്‍ക്കുചുറ്റുമുള്ള ഒരഗ്നിമതിലായി 
രിക്കും ഞാന്‍. ആ നഗരത്തെ തേജസ്സിനാല്‍ 
നിറയ്ക്കുവാന്‍ ഞാനവിടെ ഉണ്ടായിരിക്കുക 


BE 


യും ചെയ്യും. 








ദൈവം തന്‍െറ ജനതയെ സ്വദേ 
ശത്തേക്കു വിളിക്കുന്നു 

യഹോവ പറയുന്നു, 

“വേഗമാകട്ടെ! വടക്കന്‍ദേശത്തുനിന്നും ഓടി 
പ്പോവുക! അതെ, നിങ്ങളെ ഞാന്‍ നാനാദിക്കു 
കളിലേക്കു ചിതറിച്ചുവെന്നതു ശരിതന്നെ. 

ബാബിലോണില്‍ വസിക്കുന്ന സീയോന്‍ 
കാരായ തടവുകാരേ, ഇപ്പോള്‍ നിങ്ങള്‍ രക്ഷ 
പ്പെടുക! ആ നഗരത്തിൽനിന്നും രക്ഷപ്പെടുക!” 
സര്‍വ്വ ശക്തനായ യഹോവ ഇപ്രകാരം പറ 
ഞ്ഞു. നിങ്ങളില്‍നിന്നു വസ്തുവകകള്‍ കവര്‍ 
ന്നെടുത്ത രാഷ്ട്രങ്ങളിലേക്ക്‌ അവനെന്നെ അയ 
ച്ചു. നിങ്ങള്‍ക്കു മഹത്വം കൊണ്ടുവരാനാണവ 
നെന്നെ അയച്ചത്‌. 

എന്തുകൊണ്ടെന്നാല്‍ അവര്‍ നിങ്ങളെ മുറി 
വേല്വിച്ചാല്‍ അത്‌ ദൈവത്തിന്‍െറ കണ്ണിലെ 
കൃഷ്ണമണിയെ മുറിവേല്ലിക്കുമ്പോലെയായി 
രിക്കും. 

“ബാബിലോണുകാര്‍ എന്‍െറ ജനത്തെ പിടി 
ച്ച്‌ അടിമകളാക്കി. പക്ഷേ അവരെ ഞാന്‍ തോ 
ലിക്കുകയും അവര്‍ എന്‍െറ ജനത്തിനെറ അടിമ 
കളാവുകയും ചെയ്യും. അപ്പോള്‍, സര്‍വ്വശക്ത 
നായ യഹോവയാണെന്നെ അയച്ചതെന്ന്‌ 
നിങ്ങളറിയും. 

1 യഹോവ പറയുന്നു, “സീയോനേ, ആഹ്ളാ 
ദിക്കൂ! എന്തുകൊണ്ടെന്നാല്‍, ഞാനിതാവരുന്നു. 














സെഖര്യാവ്‌ 2:1-3:8 


ഞാന്‍ നിങ്ങളുടെ നഗരത്തില്‍ വസിക്കുകയും 
ചെയ്യും. 

1അപ്പോള്‍ അനേകം രാഷ്ട്രങ്ങളില്‍നിന്നു 
ള്ളവര്‍ എന്നിലേക്കു വരും. അവര്‍ എന്‍െറ 
ജനതയായിത്തീരുകയും ചെയും. ഞാന്‍ നിങ്ങ 
ളുടെ നഗരത്തില്‍ വസിക്കും. അപ്പോള്‍, സര്‍വ്വ 
ശക്തനായ യഹോവയാണ്‌ എന്നെ അയച്ച 
തെന്ന്‌ നിങ്ങളറിയും.” 

12യഹോവ യെരൂശലേമിനെ വീണ്ടും തന്‍െറ 
വിശിഷ്ടനഗരമായി തെരഞ്ഞെടുക്കും. വിശുദ്ധ 
നാട്ടിലെ അവന്‍െറ വീതമായിരിക്കും യെഹൂദാ. 
13എല്ലാവരും ശാന്തരായിരിക്കുവി൯! യഹോ 
വ തന്‍െറ വിശുദ്ധഭവനത്തില്‍ നിന്നിതാ പുറ 
ത്തേക്കു വരുന്നു. 











മഹാപുരോഹിതന്‍ 

അനന്തരം ദൂതന്‍, മഹാപുരോഹിതനായ 

യോശുവയെ എനിക്കു കാണിച്ചുതന്നു. 
യോശുവാ യഹോവയുടെ ദൂതന്‍െറമൂുമ്പില്‍ 
നില്‍ക്കുകയായിരുന്നു. സാത്താന്‍ യോശുവ 
യുടെ വലതുവശത്തു നില്‍ക്കുകയുമായിരുന്നു. 
യോശുവാ തെറ്റുചെയുന്നതിനെ കുറ്റപ്പെടു 
ത്താനായിരുന്നു സാത്താന്‍ നിന്നിരുന്നത്‌. 
അപ്പോള്‍ യഹോവയുടെ ദൂതന്‍ പറഞ്ഞു, 
“സാത്താനേ, യഹോവ നിന്നെ ശാസിക്കുന്നു. 
യഹോവ നിന്നെ തുടര്‍ന്നു വിമര്‍ശിക്കും! യെരൂ 
ശലേമിനെ യഹോവ തന്‍െറ വിശിഷ്ടനഗര 
മായി തെരഞ്ഞെടുത്തിരിക്കുന്നു. തീയില്‍ 
നിന്നെടുത്ത എരിയുന്ന കൊള്ളിപോലുള്ള ആ 
നഗരത്തെ യഹോവ രക്ഷിച്ചു.” 

യോശുവാ ദൂതന്‍െറ മുമ്പില്‍ നില്‍ക്കുകയാ 
യിരുന്നു. ചെളിപിടിച്ച ഒരു മേലങ്കിയായിരുന്നു 
യോശുവാ ധരിച്ചിരുന്നത്‌. അപ്പോള്‍ ദൂതന്‍, 
തനിക്കടുത്തു നിന്നിരുന്ന മറ്റു ദൂതന്മാരോടായി 
പറഞ്ഞു, “യോശുവയുടെ മുഷിഞ്ഞവസ്ത്ര 
ങ്ങള്‍ മാറ്റുക.” അനന്തരം ദൂതന്‍ യോശുവയോ 
ടൂ സംസാരിച്ചു. അവന്‍ പറഞ്ഞു, “ഇപോള്‍ 
ഞാന്‍ നിന്‍െറ കുറ്റത്തെ എടുത്തുമാറ്റിയിരിക്കു 
ന്നു, ഇനി നിനക്കു ഞാന്‍ പുതിയ വസ്ത്രങ്ങള്‍ 
തരുന്നു.” 

അപ്പോള്‍ ഞാന്‍ പറഞ്ഞു, “അവന്‍െറ തല 
യില്‍ ഒരു പുതിയ തലപ്പാവു ചുറ്റു” അതിനാല 
വന്‍ അവന്‍െറ തലയില്‍ പുതിയൊരു തലപ്രാ 
വ്‌ ചുറ്റി. യഹോവയുടെ ദൂതന്‍ നോക്കിനില്‍ 
ക്കെ അവര്‍ അവനെ പുതിയ വസ്ത്രങ്ങളും 
ധരിപ്പിച്ചു. അനന്തരം യഹോവയുടെ ദൂതന്‍ 
യോശുവയോട്‌ ഇക്കാര്യങ്ങള്‍ പറഞ്ഞു: 

"സര്‍വ്വശക്തനായ യഹോവ ഇങ്ങനെ പറ 
ഞ്ഞു. “ഞാന്‍ പറഞ്ഞതുപോലെ ജീവിക്കുക, 
ഞാന്‍ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുക. നീ 
എന്‍െറ ആലയത്തിനെറെ ചുമതലക്കാരനാകും. 
അതിന്‍െറ തിരുമുറ്റം നീ പരിപാലിക്കും. ഈ 
ദൂതന്മാരെപ്പോലെ എന്‍റ ആലയത്തില്‍ 
എവിടെപോകുന്നതിനും നിനക്കു സ്വാതന്ത്ര 
മുണ്ട്‌. * 

അതിനാല്‍ യോശുവാ, നീയും നിന്നോടൊ 
പ്പമുള്ളവരും എന്നെ ശ്രദ്ധിക്കുക. നീ മഹാപു 
രോഹിതനാകുന്നു. നിന്നോടൊപ്പുമുള്ളവര്‍ 
എന്‍െറ പ്രത്യേകദാസനെ ഞാന്‍ കൊണ്ടുവരു 
മ്പോള്‍ എന്തുണ്ടാകും എന്നു കാണിക്കാന്‍ 


























ഈ ... സ്വാതന്ത്രയമുണ്ട്‌ “ഇവിടെ നില്‍ക്കുന്ന 
വര്‍ക്കിടയില്‍ (ദൂതന്മാര്‍) ഞാന്‍ നിനക്കു പ്രവേശനം 
നല്‍കും എന്നര്‍ത്ഥം. 


സെഖര്യാവ്‌ 3:9-5:10 


പറ്റിയ ഉദാഹരണങ്ങളാണ്‌. “ശാഖ” എന്നാണ 
വന്‍ വിളിക്കപ്പെടുന്നത്‌. 

ഇതാ, യോശുവയുടെ മുമ്പില്‍ ഞാനൊരു 
ശില സ്ഥാപിക്കുന്നു. ആ ശിലയ്ക്ക്‌ ഏഴുവശ 
ങ്ങളുണ്ട്‌. ആ ശിലയില്‍ ഞാനൊരു പ്രത്യേക 
സന്ദേശം കൊത്തിവയ്ക്കും. ഒരു ദിവസത്തി 
നകം ഭൂമിയിലെ പാപങ്ങള്‍ മൂഴുവന്‍ ഞാന്‍ 
നീക്കം ചെയ്യുമെന്ന്‌ ഇതു കാണിക്കും.” 

10സര്‍വൃശക്തനായ യഹോവ പറയുന്നു, “ആ 
സമയം ആളുകള്‍ തങ്ങളുടെ സുഹൃത്തുക്ക 
ളോടും അയല്‍ക്കാരോടുമൊപ്പും ഇരുന്നു സംസാ 
രിക്കും. ഓരോരുത്തരും അവനവനന്‍െറ അത്തിമ 
രത്തിനും മുന്തിരിവള്ളിയ്ക്കുമടിയില്‍ ശാന്തത 
യോടെ ഇരിക്കും.” 








വിളക്കുകാലും രണ്ട്‌ ഒലീവുമരങ്ങളും 
അനന്തരം എന്നോടു സംസാരിച്ചുകൊണ്ടി 
രുന്ന ദൂതന്‍ എന്‍െറ അടുത്തുവരികയും 
എന്നെ ഉണര്‍ത്തുകയും ചെയ്തു. ഉറക്കമുണര്‍ 
ന്നെഴുന്നേല്‍ക്കുന്ന ഒരുവനെപ്പോലെയായിരു 
ന്നു ഞാന്‍. അനന്തരം ദൂതന്‍ എന്നോടു ചോദി 
ച്ചു, “നീ എന്താണു കാണുന്നത്‌?” 
ഞാന്‍ പറഞ്ഞു, “കട്ടിസ്വര്‍ണ്ണംകൊണ്ടുള്ള 
ഒരു വിളക്കുകാല്‍ ഞാന്‍ കാണുന്നു. വിളക്കു 
കാലിന്മേല്‍ ഏഴുവിളക്കുകളുമുണ്ട്‌. വിളക്കുകാ 
ലിന്മേല്‍ ഒരു പാത്രം. ഓരോ വിളക്കിലേക്കും 
ഓരോ കുഴല്‍. ഈ കുഴലുകളാണ്‌ പാത്രത്തി 
ലുള്ള എ വിളക്കിലേക്കു കൊണ്ടുവരുന്നത്‌. 
ദപാത്രത്തിന്‍െറ ഇരുവശത്തുമായി ഓരോ ഒലീ 
വുമരങ്ങളുമുണ്ട്‌.” 4തുടര്‍ന്ന്‌, എന്നോടു സംസാ 
രിച്ചുകൊണ്ടിരുന്ന ദൂതനോടു ഞാന്‍ ചോദിച്ചു, 
“പ്രഭോ, ഇതിന്‍െറയെല്ലാം അര്‍ത്ഥമെന്താണ്‌?” 
ഞാനുമായി സംസാരിച്ചുകൊണ്ടിരുന്ന 
ദൂതന്‍ ചോദിച്ചു, “ഇതിന്‍റെയൊക്കെ അര്‍ത്ഥ 
മെന്താണെന്ന്‌ നിനക്കറിയില്ലേ?” 
“ഇല്ല പ്രഭോ,” ഞാന്‍ പറഞ്ഞു. 
അപ്വോള്‍ അവന്‍ എന്നോടു പറഞ്ഞു, 
“ഇതാണ്‌ സെരുബ്ബാബേലിനുള്ള യഹോവ 
യൂടെ മറുപടി: “നിന്‍െറ കരുത്തില്‍നിന്നോ 
ശക്തിയില്‍നിന്നോ അല്ല നിന്‍െറ രക്ഷവരിക. 
ഇല്ല, നിന്‍െറ രക്ഷ എന്‍െറ ആത്മാവില്‍ നിന്നാ 
യിരിക്കും വരിക.” സര്‍വ്വശക്തനായ യഹോവ 
പറഞ്ഞതാണ്‌ ഈ കാര്യങ്ങള്‍! "സെരുബ്ബാബേ 
ലിന്‌ ആ വലിയ പര്‍വ്വതം നിരപ്പായ സ്ഥലമാ 
യിരിക്കും. അവന്‍ ആലയം പണിയും. ഏറ്റവും 
പ്രധാനപ്പെട്ട കല്ല്‌ വച്ചു കഴിയുമ്പോള്‍ ജന 
ങ്ങള്‍ ആര്‍ത്തുവിളിക്കും, മനോഹരം! മനോ 
ഹരം!” 
എനിക്കുള്ള യഹോവയുടെ സന്ദേശവും 
ഇങ്ങനെ പറയുന്നു, ?“സെരുബ്ബാബേല്‍ എന്‍െറ 
ആലയത്തിന്‍െറ അടിത്തറ പണിയും. സെരുൂ 
ബ്വാബേല്‍ ആലയത്തിന്‍െറ പണി പൂര്‍ത്തിയാ 
ക്കുകയും ചെയ്യും. അപ്പോള്‍, സര്‍വ്വശക്തനായ 
യഹോവയാണ്‌ എന്നെ നിങ്ങളുടെ അടുത്തേ 
ക്കയച്ചതെന്ന്‌ നിങ്ങള്‍ മനസ്സിലാക്കുകയും 
ചെയ്യും. 14ചെറിയ ആരംഭത്തെപ്പറ്റി ആളുകള്‍ 
ലജ്ജിക്കില്ല. പൂര്‍ത്തിയായ കെടു ടം തൂക്കുകട്ട 
ഉപയോഗിച്ച്‌ അളക്കുകയും മ 
യും ചെയ്യുന്ന സെരുബ്ബാബേലിനെക്കണ്ട്‌ യഥാ 
ര്‍ത്ഥത്തില്‍ അവര്‍ ആഹ്ളാദിക്കുകയും ചെയ്യും. 
ഇനി, നീ കണ്ട കല്ലിന്‍റെ ഏഴുവശങ്ങള്‍ എല്ലാ 
ദിക്കുകളിലേക്കും നോക്കുന്ന യഹോവയുടെ 
കണ്ണുകളെ പ്രതിനിധീകരിക്കുന്നു. ഭൂമിയിലുള്ള 
സര്‍വ്വതിനെയും അവ കാണുന്നു.” 



































906 


11അപ്പ്പോള്‍ ഞാന്‍ അവനോടു ചോദിച്ചു, 
“വിളക്കുകാലിനന്‍െറെ വലതുവശത്തും ഇടതുവ 
ശത്തും ഓരോ ഒലിവുമരങ്ങളും ഞാന്‍ കാണു 
ന്നുണ്ട്‌. ആ രണ്ട്‌ ഒലിവുമരങ്ങളും അര്‍ത്ഥമാക്കു 
ന്നത്‌ എന്താണ്‌?” 1ഇത്രയുംകൂടി ഞാന്‍ അവ 
നോടു ചോദിച്ചു, “സ്വര്‍ണ്ണനിറമുള്ള തൈല 
മൊഴുകുന്ന സ്വര്‍ണ്ണക്കുഴലിനന്‍െറ വശങ്ങളിലാ 
യി രണ്ട്‌ ഒലിവുകമ്പുകളും ഞാന്‍ കാണുന്നു. 
അവയുടെ അര്‍ത്ഥമെന്താണ്‌?” 

13അപ്പോള്‍ ദൂതന്‍ എന്നോടു ചോദിച്ചു, 
“അവയുടെ അര്‍ത്ഥമെന്താണെന്നു നിനക്കറി 
യില്ലേ?” 

ഞാന്‍ പറഞ്ഞു, “ഇല്ല പ്രഭോ.” 

14അതിനാല്‍ അവന്‍ പറഞ്ഞു, “സര്‍വ്വലോക 
ത്തിന്‍റെയും യഹോവയെ സേവിക്കാന്‍ തെര 
ഞ്ഞെടുക്കപ്പെട്ട രണ്ടുപേരെയാണതു പ്രതിനി 


9 33 


ധാനം ചെയ്യുന്നത്‌. 











പറക്കുന്ന ചുരുള്‍ 

വീണ്ടും ഞാന്‍ മുകളിലേക്കു നോക്കിയ 

പ്പോള്‍ പറക്കുന്ന ഒരു ചുരുളിനെ കണ്ടു. 
ദൂതന്‍ എന്നോടു ചോദിച്ചു, “നീ എന്താണു 
കാണുന്നത്‌?” ഞാന്‍ പറഞ്ഞു, “പറക്കുന്ന ഒരു 
ചുരുളിനെ ഞാന്‍ കാണുന്നു. അതിന്‌ മുപ്പതടി 
നീളവും പതിനഞ്ചടി വീതിയുമുണ്ട്‌." 

അപ്പോള്‍ ദൂതന്‍ എന്നോടു പറഞ്ഞു, “ആ 
ചുരൂളില്‍ ഒരു ശാപം രേഖപ്പെടുത്തിയിട്ടുണ്ട്‌. 
ഒരു വശത്തെ ശാപം മോഷ്ടാക്കള്‍ക്കുവേണ്ടിയു 
ള്ളതാണ്‌. വ്യാജസത്യങ്ങള്‍ ചെയ്ുന്നവരെപ്പറ്റി 
യുള്ളതാണ്‌ മറുവശത്തെ ശാപം. സര്‍വ്വശക്ത 
നായ യഹോവ പറയുന്നു: ആ ചുരുളിനെ 
ഞാന്‍ മോഷ്ടാക്കളുടെയും എന്‍െറ നാമത്തില്‍ 
വ്യാജസത്യങ്ങള്‍ നടത്തുന്നവരുടെയും വസതി 
കളിലേക്കയയ്ക്കും. ആ ചുരുള്‍ അവിടെ തങ്ങു 
കയും ആ വീടുകളെ നശിപ്പിക്കുകയും ചെയ്യും. 
കല്ലുകളും തടിത്തൂണുകളും പോലും തകര്‍ക്ക 


പ്പെടും.” 











സ്ത്രീയും കൂടയും 

അനന്തരം എന്നോടു സംസാരിച്ചുകൊണ്ടി 
രുന്ന ദൂതന്‍ പുറത്തേക്കുപോയി. അവന്‍ 
എന്നോടു ചോദിച്ചു, “മുകളിലേക്കു നോക്കൂ!” 
എന്തു വരുന്നതായാണു നീ കാണുന്നത്‌?” 

ഞാന്‍ പറഞ്ഞു, “എനിക്കറിയില്ല-എന്താ 
ണത്‌?” 

അവന്‍ പറഞ്ഞു, “അതൊരു അളവുകൂടയാ 
ണ്‌.” അവന്‍ ഇത്രയുംകൂടിപറഞ്ഞു, “ഈ രാജ്യ 
ത്തെ ജനങ്ങളുടെ പാപം അളക്കുന്നതിനുള്ളതാ 
ണത്‌.” 

കൂടയുടെ ഈയം കൊണ്ടുള്ള അടപ്പുയര്‍ 
ത്തി. അതില്‍ ഒരു സ്ത്രീ ഇരിപ്പുണ്ടായ രുന്നു. 
ദ്മാതന്‍ പറഞ്ഞു, “ആ സ്ത്രീ ദുഷ്ടതയുടെ 
പ്രതിനിധിയാണ്‌.” അനന്തരം ദൂതന്‍ ആ 
സ്ത്രീയെ കൂടയ്ക്കുള്ളിലേക്കു തള്ളിയിടുകയും 
ഈയ അടപ്പ്‌ അതിന്മേല്‍ വയ്ക്കുകയും ചെ 
യ്തു. “പിന്നെ ഞാന്‍ തല ഉയര്‍ത്തി നോക്കിയ 
പ്പോള്‍ കൊക്കിന്‍േറതുപോലുള്ള ചിറകുകളുള്ള 
രണ്ടു സ്ത്രീകളെ ഞാന്‍ കണ്ടു. അവര്‍ പറന്നു 
വന്ന്‌ ചിറകിലെ കാറ്റിന്‍െറ സഹായത്താല്‍ 
കൂട എടുത്തുകൊണ്ടുപോയി. കൂടയും പേറി 
അവര്‍ വായുവിലൂടെ പറന്നുപോയി. 19അ 
പ്പോള്‍, എന്നോടു സംസാരിച്ചുകൊണ്ടിരുന്ന 
ദൂതനോടു ഞാന്‍ ചോദിച്ചു, “ആ കൂട അവര്‍ 
എങ്ങോട്ടാണു കൊണ്ടുപോകുന്നത്‌?” 











907 


ദൂതന്‍ എന്നോടു പറഞ്ഞു, “ശിനാറില്‍ 
അതിനൊരു വസതി പണിയാനാണവര്‍ അത്‌ 
കൊണ്ടു പോകുന്നത്‌. വസതി പണിതു കഴിയു 
മ്പോള്‍ അവര്‍ ആ കൂട അവിടെ വയ്ക്കും.” 


നാലു രഥങ്ങള്‍ 

അനന്തരം ഞാന്‍ വീണ്ടും തല ഉയര്‍ത്തി 

നോക്കിയപ്പോള്‍ രണ്ട്‌ ഓട്ടുപര്‍വ്വതങ്ങള്‍ക്കി 
ടയില്‍ക്കൂടി സഞ്ചരിക്കുന്ന നാലുരഥങ്ങളെ 
കണ്ടു. 2ഒന്നാമത്തെ രഥം വലിച്ചിരുന്നത്‌ ചുവ 
ന്ന കുതിരകളായിരുന്നു. രണ്ടാമത്തെ രഥം വലി 
ച്ചിരുന്നത്‌ കറുത്ത കുതിരകളും. 3വെളുത്ത കുതി 
രകളായിരുന്നു മൂന്നാമത്തെ രഥം വലിച്ചിരു 
ന്നത്‌. ചുവന്നപുള്ളികളുള്ള കുതിരകളായിരു 
ന്നു നാലാമത്തെ രഥം വലിച്ചിരുന്നത്‌. അ 
പ്പോള്‍, എന്നോടു സംസാരിച്ചുകൊണ്ടിരുന്ന 
ദൂതനോടു ഞാന്‍ ചോദിച്ചു, “പ്രഭോ, എന്താ 
ണിതൊക്കെ അര്‍ത്ഥമാക്കുന്നത്‌?” 

ദൂതന്‍ പ്രതിവചിച്ചു, “അവ നാലുകാറ്റുക 
മാകുന്നു. സര്‍വ്വലോകത്തിന്‍െറയും യജമാന 
നായ യഹോവയുടെ സമക്ഷത്തില്‍നിന്നും 
അവ വന്നതേയുള്ളൂ. കേറൂത്ത കുതിരകള്‍ വട 
ക്കോട്ടു പോകും. ചുവന്നകുതിരകള്‍ കിഴ 
ക്കോട്ടു പോകും. വെളുത്തകുതിരകള്‍ പടി 
ഞ്ഞാറോട്ടു പോകും. ചുവന്നപുള്ളികളുള്ള 
കുതിരകള്‍ തെക്കോട്ടും പോകും.” 

ഭൂമിയില്‍ തങ്ങളുടെ ഭാഗത്തുനോക്കി പോകു 
വാന്‍ ആകാംക്ഷയുള്ളവരായിരുന്നു ചുവന്ന 
പുള്ളികളുള്ള കുതിരകള്‍. അതിനാല്‍ ദൂതന്‍ 
അവയോടു പറഞ്ഞു, “പോകൂ, ഭൂമിയിലൂടെ 
നടക്കൂ.” അതിനാലവ ഭൂമിയിലെ തങ്ങളുടെ 
ഭാഗത്തുകൂടി നടന്നുപോയി. 

അപ്പോള്‍ യഹോവ എന്‍െറ നേരെ ഉച്ച 
ത്തില്‍ ആക്രോശിച്ചു. അവന്‍ പറഞ്ഞു, 
“നോക്കൂ, വടക്കോട്ടു പോകുകയായിരുന്ന കൂതി 
രകള്‍ ബാബിലോണില്‍ തങ്ങളുടെ ജോലി 
പൂര്‍ത്തിയാക്കി. എന്‍െറ ആത്മാവിനെ അവര്‍ 
ശാന്തരാക്കിയിരിക്കുന്നു. ഇപ്പോള്‍ ഞാന്‍ കുപി 
തനല്ല!” 














പുരോഹിതനായ യോശുവയ്ക്ക്‌ ഒരു 
കിരീടം ലഭിക്കുന്നു 

പിന്നീട എനിക്ക്‌ യഹോവയില്‍നിന്നു ഒരു 
സന്ദേശംകൂടി ലഭിച്ചു. അവന്‍ പറഞ്ഞു, 10“ഹെ 
ല്‍ദായി, തോബീയാവ്‌, യെദായാവ്‌ എന്നിവര്‍ 
ബാബിലോണിലെ പ്രവാസത്തില്‍നിന്നും 
വന്നിരിക്കുന്നു. അവരില്‍നിന്നും വെള്ളിയും 
സ്വര്‍ണ്ണവും കൈക്കലാക്കി സെഫന്യാവിന്‍െറ 
പുത്രനായ യോശീയാവിനന്‍െറ വീട്ടിലേക്കു 
പോവുക. 1ആ വെള്ളിയും സ്വര്‍ണ്ണവും ഒരു 
കിരീടമുണ്ടാക്കാനുപയോഗിക്കുക. ആ കിരീടം 
മഹാപുരോഹിതനും യെഹോസാദാക്കിന്‍െറ 
പുത്രനുമായിരുന്ന യോശുവയുടെ തലയില്‍ 
ചൂടുക. എന്നിട്ട യോശുവയോടു ഇക്കാര്യങ്ങള്‍ 
പറയുക. 

12സര്‍വൃശക്തനായ യഹോവ ഇക്കാര്യങ്ങള്‍ 
പറയുന്നു, “ശാഖ” എന്നു പേരായ ഒരുവനുണ്ട്‌. 
അവന്‍ കരുത്തോടെ വളരും. അവന്‍ യഹോവ 
യുടെ ആലയം പണിയും. 

13അവന്‍ യഹോവയുടെ ആലയം പണിയു 
കയും മഹത്വം സ്വീകരിക്കുകയും ചെയ്യും. 
അവന്‍ തന്‍െറ സിംഹാസനത്തിലിരിക്കുകയും 
ഭരണാധിപനാകുകയും ചെയ്യും. അവന്‍െറ 
സിംഹാസനത്തിന്‍െറ വശത്ത്‌ ഒരു പുരോഹി 

















സെഖര്യാവ്‌ 5:11-7:11 


ത൯ നില്‍ക്കും. അവരിരുവരും സമാധാനത്തില്‍ 
പ്രവര്‍ത്തിക്കും. 

14“ജനങ്ങളില്‍ സ്മരണയുണര്‍ത്താന്‍ അവര്‍ 
ആലയത്തില്‍ കിരീടം വയ്ക്കും. ഹെല്‍ദായി, 
തോബീയാവ്‌, യെദായാവ്‌, സെഫന്യാവിന്‍െറ 
പുത്രനായ യോശീയാവ്‌ എന്നിവരെ ഇത്‌ ഓര്‍ 
മ്മിപ്പിക്കും. രാജാവിന്‍െറ ശക്തി ദൈവത്തില്‍ 
നിന്നും വന്നുവെന്ന്‌ ഓര്‍മ്മിക്കാന്‍ ഇത്‌ അവരെ 
സഹായിക്കും. 15“വിദൂരദേശങ്ങളില്‍നിന്നുള്ളവര്‍ 
വരികയും ആലയം പണിയുകയും ചെയ്യും. 
അപ്പോള്‍, യഹോവയാണ്‌ എന്നെ അയച്ച 
തെന്ന്‌ നിങ്ങള്‍ക്കു ബോദ്ധ്യമാകും. യഹോവ 
യുടെ വാക്കുകളനുസരിച്ചാല്‍ ഇങ്ങനെയൊ 
ക്കെ സംഭവിക്കും.” 








കാരുണ്യവും ദയയും വേണമെന്ന്‌ യഹോവ 

പാര്‍സിയിലെരാജാവായ ദാര്യാവേശി 

ന്‍െറ നാലാം ഭരണവര്‍ഷത്തില്‍ സെഖര്യാ 
വിന്‌ യഹോവയില്‍ നിന്നൊരു സന്ദേശം ലഭി 
ച്ചു. കിസ്സേവ്‌ എന്ന ഒന്‍പതാം മാസത്തിന്‍െറ 
നാലാം ദിവസമായിരുന്നു അത്‌. 2ബേഥേല്‍ 
നിവാസികള്‍ സരേസര്‍, രേഗെം-മേലെക്‌ അവ 
ന്‍റെ ആളുകള്‍ എന്നിവരെ യഹോവയോട്‌ 
ഒരു ചോദ്യം ചോദിക്കാന്‍ അയച്ചു. 3അവര്‍ 
സര്‍വ്വശക്തനായ യഹോവയുടെ ആലയത്തി 
ലെ പുരോഹിതന്മാരുടെയും പ്രവാചകന്മാരു 
ടെയും അടുത്തേക്കുപോയി. ആ ആളുകള്‍ അവ 
രോട്‌ ഇങ്ങനെ ചോദിച്ചു: “അനവധി വര്‍ഷ 
ങ്ങള്‍ ആലയം നശിക്കുന്നതില്‍ ഞങ്ങള്‍ ദു:ഖം 
പ്രകടിപ്പിച്ചിരുന്നു. കരയുന്നതിനും ഉപവസി 
ക്കുന്നതിനും ഞങ്ങള്‍ക്ക്‌ എല്ലാ വര്‍ഷവും 
അഞ്ചാം മാസത്തില്‍ പ്രത്യേക സമയമുണ്ടായി 
രുന്നു. ഞങ്ങള്‍ അതു തുടരണമോ?” 

സര്‍വ്വശക്തനായ യഹോവയില്‍നിന്നും 
എനിക്കൊരു സന്ദേശം ലഭിച്ചു: “പുരോഹിത 
ന്മാരോടും രാജ്യത്തെ മറ്റു ജനതയോടും ഈ 
കാര്യങ്ങള്‍ പറയുക. എഴുപതുകൊല്ലക്കാലം 
നിങ്ങള്‍ അഞ്ചും ഏഴുംമാസങ്ങളില്‍ ദു:ഖം പ്രക 
ടിപ്പിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. 
എന്നാല്‍ ഉപവസിച്ചത്‌ യഥാര്‍ത്ഥത്തില്‍ എനി 
ക്കു വേണ്ടിയായിരുന്നോ? അല്ല! പിന്നെ, 
നിങ്ങള്‍ തിന്നുകയും കുടിക്കുകയും ചെയ്തതും 
എനിക്കുവേണ്ടിയായിരുന്നോ? അല്ല. അത്‌ നി 
ങ്ങളുടെ സ്വന്തം നന്മയ്ക്കു വേണ്ടിയായിരുന്നു. 
"ഇതേ കാര്യങ്ങള്‍ വളരെ പണ്ട തന്‍െറ പ്രവാച 
കരിലൂടെ ദൈവം അറിയിച്ചിട്ടുണ്ട. യെരൂശ 
ലേംജനങ്ങള്‍ തിങ്ങിപ്പാര്‍ക്കുന്ന സമൃദ്ധിയുള്ള 
ഒരു നഗരമായിരുന്ന കാലത്താണ്‌ അവന്‍ 
ഇതൊക്കെപ്പറഞ്ഞത്‌. യെരുശലേമിനു ചുറ്റുമു 
ള്ള പട്ടണങ്ങളിലും നെഗെവിലും പടിഞ്ഞാറന്‍ 
മലയടിവാരങ്ങളിലും ജനപ്പാര്‍പ്പുണ്ടായിരുന്ന 
പ്പോഴാണ്‌ ദൈവം ഇങ്ങനെ പറഞ്ഞത്‌.” 

8&സെഖര്യാവിനുള്ള യഹോവയുടെ സന്ദേശം 
ഇതാണ്‌: 

സര്‍വ്വശക്തനായ ദൈവമാണിക്കാര്യങ്ങള്‍ 
പറഞ്ഞത്‌. “ശരിയും നീതിപൂര്‍വ്വ കവുമായതു 
നീ ചെയ്യുക. നിങ്ങള്‍ പരസ്പരം അനുകമ്പ 
യും കരുണയും കാട്ടുക. 

10വിധവകളെയും അനാഥരെയും അപരിചി 
തരെയും പാവങ്ങളെയും ഉപദ്രവിക്കരുത്‌. പര 
സ്പരം ദോഷങ്ങള്‍ ചെയ്യുകയോ അതെപ്പറ്റി 
ആലോചിക്കുകയോ പോലുമരുത്‌” 

1എന്നാലവര്‍ അതു ചെവിക്കൊണ്ടില്ല. അവ 
ന്‍െറ ഇംഗിതം അവര്‍ നടപ്പാക്കിയില്ല. ദൈവം 

















സെഖര്യാവ്‌ 7:12-9:1 


പറഞ്ഞത്‌ കേള്‍ക്കാതിരിക്കാന്‍ അവര്‍ ചെവി 
പൊത്തി. 

12അവര്‍ കഠിനഹൃദയരായിരുന്നു. അവര്‍ കല്ല 
നയനുസരിച്ചില്ല. സര്‍വ്വശക്തനായ യഹോവ 
പ്രവാചകരിലൂടെ തന്‍െറജനതയ്ക്കു സന്ദേശ 
ങ്ങളെത്തിക്കാ൯ തന്‍െറ ആത്മാവിനെ ഉപയോ 
ഗിച്ചു. എന്നാല്‍ ആളുകള്‍ അതു ശ്രദ്ധിച്ചില്ല. 
അതിനാല്‍ സര്‍വ്വശക്തനായ യഹോവ കോ 
പാകൂലനായി. 

13അതിനാല്‍ സര്‍വ്വശക്തനായ യഹോവ പറ 
ഞ്ഞു, “ഞാനവരെ വിളിച്ചെങ്കിലും അവര്‍ 
രിളി കേട്ടില്ല. അതിനാലിപ്പോള്‍ അവരെന്നെ 
ിളിച്ചാല്‍ ഞാനും വിളികേള്‍ക്കില്ല. 
മറ്റു രാഷ്ട്രങ്ങളെ ഞാന്‍ അവര്‍ക്കെതിരെ 
കൊടുങ്കാറ്റുപോലെ കൊണ്ടുവരും. ആ രാഷ്ട്ര 
ങ്ങളേതെന്നുപോലും അവര്‍ക്കറിയില്ല. പക്ഷേ 
ആ രാഷ്ട്രങ്ങള്‍ കടന്നുപോകുമ്പോള്‍ രാജ്യം 
പൂര്‍ണ്ണമായും തകര്‍ക്കുപ്പെട്ടിരിക്കും. ഈ മനോ 
ഹര രാജ്യം തകര്‍ക്കപ്പെടും.” 














വ 
വ 





യെരൂശലേമിനെ അനുഗ്രഹിക്കാമെന്നുള്ള 
യഹോവയുടെ വാഗ്ദാനം 

സര്‍വ്വശക്തനായ യഹോവയില്‍ നിന്നുള്ള 

ഒരു സന്ദേശമാണിത്‌. സര്‍വ്വശക്തനായ 
യഹോവ പറയുന്നു, “സത്യത്തില്‍ ഞാന്‍ 
സീയോനെ സ്നേഹിക്കുന്നു. അവള്‍ എന്നോടു 
അവിശ്വാസം പ്രകടിപ്പിച്ചപ്പോള്‍ അവളോടു 
ഞാന്‍ കോപിക്കത്തക്കവിധം അവളെ ഞാന്‍ 
സ്നേഹിക്കുന്നു.” യഹോവ പറയുന്നു, “ഞാന്‍ 
സീയോനിലേക്കു മടങ്ങി വന്നിരിക്കുന്നു. ഞാന്‍ 
യെരൂശലേമില്‍ വസിക്കുന്നു. യെരൂശലേം 
“വിശ്വസ്തനഗരം” എന്നു വിളിക്കപ്പെടും. സര്‍ 
വൃശക്തനായ യഹോവയുടെ പര്‍വ്വതം വിശുദ്ധ 
പര്‍വ്വതം എന്നും വിളിക്കപ്പെടും.” 

സര്‍വ്വശക്തനായ യഹോവ പറയുന്നു, “യെ 
രൂശലേമിലെ പൊതുസ്ഥലങ്ങളില്‍ വൃദ്ധന്മാരും 
വൃദ്ധകളും വീണ്ടും കാണപ്പെടും. ഈന്നുവടി 
കുത്തി നടക്കേണ്ടിവരുന്നത്ര കാലംവരെയും 
ആളുകള്‍ ജീവിക്കും. ടതെരൂവില്‍ കളിച്ചുരസി 
ക്കുന്ന കുട്ടികളെക്കൊണ്ട നഗരം നിറയും. ഇതെ 
ത്ര അത്ഭുതകരമെന്ന്‌ അവശേഷിച്ചവര്‍ കരുതും. 
ഇതത്ഭൂതകരം തയൈന്ന്‌ ഞാനും കരുതും.” 

സര്‍വൃശക്തനായ യഹോവ പറയുന്നു, 
“നോക്കൂ, കിഴക്കും പടിഞ്ഞാറുമുള്ള രാഷ്ട്രങ്ങ 
ളില്‍നിന്ന്‌ ഞാന്‍ എന്‍െറ ജനതയെ രക്ഷിക്കുക 
യാണ്‌. &അവരെ ഞാനിവിടെ കൊണ്ടുവരിക 
യും അവര്‍ യെരുശലേമില്‍ വസിക്കുകയും 
ചെയ്യും. അവര്‍ എന്‍െറ ജനതയാകുകയും ഞാ 
നവരുടെ നല്ലവനും വിശ്വസ്തനുമായ ദൈവ 
മായിരിക്കുകയും ചെയ്യും.” 

സര്‍വ്വശക്തനായ യഹോവ പറയുന്നു, “കരു 
































908 


ല്ല.” സര്‍വ്വശക്തനായ യഹോവ പറഞ്ഞതാണി 
തെല്ലാം. 

12“അവര്‍ സമാധാനത്തില്‍ വിതയ്ക്കും. അവ 
രുടെ മുന്തിരിവള്ളികളില്‍ മുന്തിരിയുണ്ടാകും. 
ഭൂമി നല്ല വിളവു തരികയും ആകാശം മഴ 
പെയ്യിക്കുകയും ചെയ്യും. ഇതെല്ലാം ഞാനെ 
നെറ ജനതയ്ക്കു കൊടുക്കും. 13അന്യരാജ്യങ്ങള്‍ 
തങ്ങളുടെ ശാപങ്ങളില്‍ യിസ്രായേല്‍, യെഹൂ 
ദാ, എന്നീപേരുകള്‍ ഉപയോഗിച്ചു തുടങ്ങി. 
പക്ഷേ യിസ്രായേലിനെയും യെഹൂദയെയും 
ഞാന്‍ രക്ഷിക്കുകയും അവയുടെ നാമം അനുഗ്ര 
ഹദായകമാവുകയും ചെയ്യും. അതിനാല്‍ ഭയ 
പ്പെടരുത്‌. ശക്തരായിരിക്കുക!” 

4സര്‍വൃശക്തനായ യഹോവ പറയുന്നു, 
“നിന്‍െറ പൂര്‍വ്വികര്‍ എന്നെ കോപിഷ്ഠനാക്കി. 
അതിനാല്‍ ഞാന്‍ അവരെ നശിപ്പിക്കാന്‍ നിശ്ച 
യിച്ചു. എന്‍െറ മനസ്സു മാറ്റാതിരിക്കാനും ഞാന്‍ 
നിശ്ചയിച്ചു.” സര്‍വ്വശക്തനായ യഹോവ 
യാണ്‌ ഇക്കാര്യങ്ങള്‍ പറഞ്ഞത്‌. 15“പക്ഷേ 
ഇപ്പോള്‍ ഞാനെനന്‍െറ മനസ്സു മാറ്റി. അതേ 
പോലെ തന്നെ, യെരൂശലേമിനോടും യെഹൂദ 
ക്കാരോടും നന്മയോടെ പെരുമാറാനും ഞാന്‍ 
നിശ്ചയിച്ചിരിക്കുന്നു! 14പക്ഷേ നീ ഇങ്ങനെ 
ചെയ്യണം. പരസ്പരം സത്യം പറയുക. നുണ 
പറയരുത്‌. നിന്‍െറ നഗരത്തില്‍ നീ തീരുമാന 
ങ്ങളെടുക്കുമ്പോള്‍ സമാധാനം കൊണ്ടുവരുന്ന, 
സതൃത്തിനും നീതിക്കും നിരക്കുന്ന കാര്യങ്ങള്‍ 
ചെയ്യുക. 17അയല്‍ക്കാരെ ഉപദ്രവിക്കാന്‍ ഗൂഡ്ധാ 
ലോചന നടത്തരുത്‌! വ്യാജവാഗ്ദാനങ്ങള്‍ നല്‍ 
കരുത്‌! അങ്ങനെയൊക്കെ ചെയ്യുന്നതില്‍ ആന 
ന്ദിക്കരുത്‌! എന്തുകൊണ്ടെന്നാല്‍ ഞാന്‍ ഇതൊ 
ക്കെ വെറുക്കുന്നു!” യഹോവ പറഞ്ഞതാണിക്കാ 
രൃങ്ങള്‍. 18സര്‍വൃശക്തനായ യഹോവയില്‍ 
നിന്നും ഈ സന്ദേശം എനിക്കുകിട്ടി. 9സര്‍വ്വശ 
ക്തനായ യഹോവ പറയുന്നു, “നാല്‌, അഞ്ച്‌, 
ഏഴ്‌, പത്ത്‌ മാസങ്ങളില്‍ ദു:ഖത്തിന്‍െറയും 
ഉപവാസത്തിന്‍െറയും പ്രത്യേകദിനങ്ങളുണ്ട്‌ 
നിങ്ങള്‍ക്ക്‌. ദു:ഖത്തിന്‍റെ ആ ദിനങ്ങള്‍ ആഹ്റ്റാ 
ദത്തിന്‍ററ ദിവസങ്ങളാക്കി മാറ്റണം. ആ ദിവസ 
ങ്ങള്‍ നല്ലതും സന്തോഷം നിറഞ്ഞതുമായ അവ 
ധി ദിവസങ്ങളായിരിക്കും. സത്യത്തെയും സമാ 
ധാനത്തെയും നീ സ്നേഹിക്കുകയും വേണം!” 

20സര്‍വൃവശക്തനായ യഹോവ പറയുന്നു, 
“ഭാവിയില്‍ പല നഗരക്കാരും യെരുശലേമില്‍ 
വരും. 

ചപല നഗരക്കാരും പരസ്പരം ആശംസിക്കും. 
അവര്‍ പറയും, “ഞങ്ങള്‍ സര്‍വ്വശക്തനായ 
യഹോവയെ ആരാധിക്കാന്‍ പോകുന്നു.” “ഞങ്ങ 
ളോടൊപ്പം വരിക!” 

22സര്‍വ്ൃവശക്തനായ യഹോവയെത്തേടി പല 
ജനതയും ശക്തമായ പല രാജ്യങ്ങളും യെരുശ 




















ത്തരായിരിക്കുക! സര്‍വ്വശക്തനായ യഹോവ 
തന്‍റെ ആലയം വീണ്ടും പണിയുന്നതിന്‌ ആദ്യ 
മായി തറക്കല്പിട്ടപ്പോള്‍ പ്രവാചകര്‍ നല്‍കിയ 
അതേ സന്ദേശമാണ്‌ നിങ്ങളിന്നും കേള്‍ക്കു 
ന്നത്‌. 10അക്കാലത്തിനു മുമ്പ്‌, പണിക്കാരെ 
കൂലിക്കു നിര്‍ത്താനോ മൃഗങ്ങളെ വാടകയ്ക്കെ 
ടുക്കാനോ ജനങ്ങള്‍ക്കു പണമില്ലായിരുന്നു. 
ആളുകള്‍ക്കു സുരക്ഷിതമായി വരാനും പോ 
കാനും കഴിഞ്ഞിരുന്നുമില്ല. കുഴപ്പങ്ങളില്‍ 
നിന്നും ആശ്വാസം പോലും കിട്ടിയിരുന്നില്ല. 
ഓരോരുത്തരെയും ഞാന്‍ അവന്‍െറ അയല്‍ക്കാ 
രന എതിരാക്കി. 1എന്നാലിന്ന്‌ അങ്ങനെയല്ല. 
അവശേഷിക്കുന്നവര്‍ക്ക്‌ അങ്ങനെയായിരിക്കി 





ലേമിലേക്കു വരും. അവനെ ആരാധിക്കാനാണ 
വരെത്തുക. 23സര്‍വ്ൃശക്തനായ യഹോവ പറ 
യുന്നു, “അന്ന്‌ പല ഭാഷകള്‍ സംസാരിക്കുന്ന 
ജനങ്ങള്‍ ഒരു യെഹുദനെ സമീപിച്ചു പറയും, 
“ദൈവം നിങ്ങളോടൊപ്പമാണെന്നു ഞങ്ങള്‍ 
കേട്ടു. ഞങ്ങളും അവനെ ആരാധിക്കാൻ നിങ്ങ 
ളോടൊപ്പം വരട്ടെ?” 


മറ്റുരാഷ്ട്രങ്ങള്‍ക്കെതിരെയുള്ള 
ന്യായവിധി 
ദൈവത്തില്‍ നിന്നൊരു സന്ദേശം. ഹദ്രാക്കി 
9 ന്‍െറ രാജ്യത്തെപ്പറ്റിയും അദ്ദേഹത്തിന്‍െറ 
തലസ്ഥാനനഗരമായ ദമ്മേശെക്കിനെപ്പറ്റിയു 


909 


മുള്ള യഹോവയുടെ സന്ദേശം ഇതാണ്‌. 
“ദൈവത്തെപ്പറ്റി അറിയാവുന്നവര്‍ യിസ്രായേ 
ല്‍ഗോത്രം മാത്രമല്ല. എല്ലാവരും അവന്‍െറ 
സഹായം തേടുന്നു. 2ഹദ്രാക്ക്‌ രാജ്യത്തിന്‍െറ 
അതിര്‍ത്തിയായ ഹമാത്തിനെതിരെയുള്ള 
സന്ദേശവുമാണിത്‌. ടൈറും സീദോനും അവര്‍ 
വലിയ ജ്ഞാനികളും സമര്‍ത്ഥന്മാരുമായിട്ടു 
പോലും അവര്‍ക്കെതിരെയുള്ള സന്ദേശവുമാ 
ണിത്‌. 3ടൈര്‍ ഒരു കോട്ടപോലെയാണു നിര്‍മ്മി 
ക്കപ്ലെട്ടിരിക്കുന്നത്‌. പൊടിപോലെ സമൃദ്ധ 
മെന്നു തോന്നത്തക്കവിധത്തില്‍ വളരെ വെള്ളി 
ആളുകള്‍ ശേഖരിച്ചു. സ്വര്‍ണ്ണം കളിമണ്ണുപോ 
ലെ സമൃദ്ധമായിരുന്നു. പക്ഷേ നമ്മുടെ യജമാ 
നനായ യഹോവ അതെല്ലാം എടുക്കും. അവ 
ളുടെ ശക്തമായ നാവികസേനയെ അവന്‍ 
തകര്‍ക്കും. ആ നഗരം അഗ്നിക്കിരയാക്കും! 





ട“അസ്കലോനിലെ ജനങ്ങള്‍ അതുകണ്ട്‌ 
ഭയക്കും. ഗസ്സയിലെ ജനങ്ങള്‍ ഭയന്നുവിറ 
യ്ക്കും. അക്കാര്യങ്ങള്‍ സംഭവിക്കുന്നതു കാണു 
മ്പോള്‍ എക്രോനിലെ ജനങ്ങളുടെ മുഴുവന്‍ 
പ്രതീക്ഷയും അസ്തമിക്കും. ഗസ്സയില്‍ ഒരു 
രാജാവും അവശേഷിക്കില്ല. അസ്കലോനില്‍ 
ഒരു വ്യക്തിപോലും അവശേഷിക്കില്ല. തേങ്ങ 
ളുടെ യഥാര്‍ത്ഥ പിതാക്കന്മാര്‍ ആരായിരുന്നു 
വെന്ന്‌ അസ്തോദുകാര്‍ ഒരിക്കലും അറിയില്ല. 
അഹങ്കാരികളായ ഫെലിസ്തൃരെ ഞാന്‍ പൂര്‍ 
ണ്ണമായും നശിപ്പിക്കും. അക്തമൂറുന്ന മാംസമോ 
ശപിക്കപ്പെട്ട ഭക്ഷണമോ അവരിനി അധിക 
കാലം തിന്നുകയില്ല. അവശേഷിക്കുന്ന ഫെലി 
സ്ത്ൃര്‍ ആരെങ്കിലുമുണ്ടെങ്കില്‍ അവര്‍ എന്‍െറ 
ജനതയുടെ ഭാഗമാകും. യെഹൂദയില്‍ അവര്‍ 
ഒരു ഗോത്രക്കാര്‍ കൂടിയാകും. എക്രോന്‍കാരും 
യെബൂസ്യർ ചെയ്തതുപോലെ എന്‍െറ ജനത 
യുടെ ഭാഗമാകും. എന്‍െറ രാജ്യത്തെ ഞാന്‍ 
സംരക്ഷിക്കും. ശത്രുസൈന്യത്തെ അതിലൂടെ 
കടന്നു പോകാന്‍ ഞാന്‍ അനുവദിക്കില്ല. 
എന്‍െറജനതയെ ഉപദ്രവിക്കാന്‍ ഞാനവരെ 
ഒട്ടും അനുവദിക്കില്ല. എന്‍െറജനത മുമ്പ്‌ എത്ര 
മാത്രം കഷ്ടപ്പെട്ടുവെന്ന്‌ ഞാനെന്‍െറ കണ്ണു 


യ 


കള്‍ കൊണ്ടു കണ്ടതാണ്‌.” 





ഭാവിയിലെ രാജാവ്‌ 

9സീയോനേ, ആനന്ദിക്കൂ! യെരുശലേംകാരേ, 
ആഹ്ദാദംകൊണ്ട്‌ ആര്‍ത്തുവിളിക്കൂ! നോക്കൂ, 
നിങ്ങളുടെ രാജാവ്‌ നിങ്ങളുടെയടുത്തേക്കു 
വരുന്നു! വിജയം നേടിയ നല്ല രാജാവാകുന്നു 
അവന്‍. എന്നാല്‍ അവന്‍ വിനീതനാകുന്നു. 
പണിമൃഗത്തില്‍നിന്നും പിറന്ന ഒരു കഴുതക്കുട്ടി 
യുടെ പുറത്ത്‌ അവന്‍ സഞ്ചരിക്കുന്നു. 

10രാജാവു പറയുന്നു, “എഫ്രയീമിന്‍െറ തേരു 
കളെയും യെരുശലേമിന്‍റെറ കൂതിരപ്പടയാളിക 
ളെയും ഞാന്‍ തകര്‍ത്തു. യുദ്ധത്തിനുപയോ 
ഗിച്ച അമ്പുകള്‍ ഞാന്‍ തകര്‍ത്തു.” ആ രാജാവ്‌ 
സമാധാനത്തിന്‍റെ വാര്‍ത്തകള്‍ ദേശങ്ങള്‍ക്കാ 
യി കൊണ്ടുവരും. കടല്‍ മുതല്‍ കടല്‍ വരെ 
യുള്ള ഭാഗം രാജാവു ഭരിക്കും. യൂഫ്രട്ടീസുനദി 
മൂതല്‍ ഭൂമിയിലെ വിദൂരദേശങ്ങള്‍വരെയുള്ള 
സ്ഥലങ്ങളും അവന്‍ ഭരിക്കും. 











യഹോവ തന്‍െറ ജനതയെ രക്ഷിക്കും 
യെരൂശലേമേ, നിന്‍െറ കരാര്‍ രക്തം 
കൊണ്ടു നാം മുദ്രവച്ചു. ഭൂമിയിലെ ശൂന്യദ്വാര 


സെഖര്യാവ്‌ 9:2-10:5 


ങ്ങളില്‍നിന്നും 
മോചിപ്പിക്കുന്നു. 

12തടവുകാരേ, വീടുകളിലേക്കു പോവുക! 
ഇനി നിങ്ങള്‍ക്കു പ്രതീക്ഷയ്ക്കുവകയുണ്ട്‌. 
ഞാനിപ്പോള്‍ നിങ്ങളോടു പറയുന്നു, ഞാന്‍ 
നിങ്ങളിലേക്കു മടങ്ങിവരുന്നു! 

13യെഹുദയേ, നിന്നെ ഞാനൊരു വില്ലായുപ 
യോഗിക്കും. എഫ്രയീമേ, നിന്നെ ഞാന്‍ അമ്പു 
കളാക്കും നിന്നെ ഞാന്‍ യവനദേശത്തെ നേരി 
ടാനുള്ള വാളാക്കും. 

14യഹോവ അവര്‍ക്കു പ്രത്യക്ഷമാകും, അവന്‍ 
തന്‍െറ അമ്പുകള്‍ മിന്നല്‍പോലെ പ്രയോഗി 
ക്കുകയും ചെയ്യും. എന്‍റെ യജമാനനായ 
യഹോവ കാഹളം മുഴക്കുകയും മരുഭൂമിയിലെ 
പൊടിക്കാറ്റുപോലെ സൈന്യം മുമ്പോട്ടു 
തള്ളിക്കയറുകയും ചെയ്യും. 

15സര്‍വ്ൃവശക്തനായ യഹോവ അവരെ സംര 
ക്ഷിക്കും. ശത്രുക്കളെ തോല്ലിക്കാ൯ പടയാളികള്‍ 
തെറ്റാലിയും കല്ലുകളും ഉപയോഗിക്കും. ശത്രു 
അക്കളുടെ രക്തം അവര്‍ ചിതറിക്കും. അതു 
വീഞ്ഞുപോലെ ഒഴുകും. യാഗപീഠത്തിനെറെ 

മൂലകളില്‍ തളിക്കപ്പെടുന്ന രക്തം പോലെയാ 
യിരിക്കും അത്‌! 

16ആ സമയം, അവരുടെ ദൈവമായ യഹോ 
വ, ഇടയന്‍ തന്‍റെ ആടുകളെയെന്നപോലെ 
രക്ഷിക്കും. അവര്‍ അവനു പ്രിയപ്പെട്ടവരായി 
രിക്കും. അവന്‍െറ നാട്ടിലെ തിളങ്ങുന്ന ആഭര 
ണം പോലെയായിരിക്കുമവര്‍. 

17എല്പാം നല്ലതും മനോഹരവുമായിരിക്കും! 
വരാനിരിക്കുന്ന അത്ഭുതകരമായ വിളവ്‌ വെ 
റും ആഹാരവും വീഞ്ഞുമായിരിക്കുകയില്ല. 
അത്‌ എല്ലാ യുവാക്കന്മാരും യുവതികളുമായി 
രിക്കും! 


അതിനാല്‍ ഞാന്‍ നിങ്ങളെ 














യഹോവയുടെ വാഗ്ദാനങ്ങള്‍ 
വസന്തകാലത്തു മഴയ്ക്കുവേണ്ടി യഹോ 

LO പു പ്രാര്‍ത്ഥിക്കുക. യഹോവ മിന്ന 
ലിനെ അയയ്ക്കുകയും മഴ പെയ്യിക്കുകയും 
ചെയ്യും. ഓരോ വ്യക്തിയുടെയും വയലില്‍ 
ദൈവം ചെടികള്‍ വളര്‍ത്തും. 

ആളുകള്‍ തങ്ങളുടെ കൊച്ചു പ്രതിമകളും 
ജാലവിദ്യയുംകൊണ്ട്‌ ഭാവിയറിയാന്‍ ശ്രമിക്കു 
മെങ്കിലും അതു വിഫലമാകും. ആ മനുഷ്യര്‍ 
ദര്‍ശനങ്ങള്‍ കാണുകയും തങ്ങളുടെ സ്വപ്ന 
ങ്ങളെപ്പറ്റി വിവരിക്കുകയും ചെയുന്നു. പക്ഷേ 
അതെല്ലാം നിഷ്ഫല നുണകളാകും. അതിനാല്‍ 
ജനങ്ങള്‍ സഹായത്തിനായി കരഞ്ഞുകൊണ്ട്‌ 
അവിടെയുമിവിടെയും അലയുന്ന ആടുകളെ 
eS ae പക്ഷെ അവരെ നയിക്കാന്‍ 
ഒരിടയനുമില്ല. 

യഹോവ പറയുന്നു, “ഇടയന്മാരോടു ഞാന്‍ 
വളരെ കോപിച്ചിരിക്കുന്നു. എന്‍െറ കുഞ്ഞാടു 
കള്‍ക്കുണ്ടാകുന്നതെന്തിന്‍െറെയും ഉത്തരവാദി 
ത്വം ഞാ൯ന്‍ ആ നേതാക്കളിലാക്കി.” (യെഹൂദ 
യിലെ ജനങ്ങള്‍ ദൈവത്തിന്‍െറ ആട്ടിന്‍പറ്റ 
മാണ്‌. സര്‍വ്വശക്തനായ യഹോവയാണ്‌ യഥാ 
ര്‍ത്ഥത്തില്‍ തന്‍െറ ആട്ടിന്‍പറ്റത്തെ പരിപാലി 
ക്കുന്നത്‌. ഒരു ഭടന്‍ തന്‍െറ സുന്ദരമായ പോര്‍ക്കു 
തിരയെ പരിപാലിക്കുമ്പോലെയാണ്‌ അവന്‍ 
അവരെ കാക്കുന്നത്‌.) 

4“മൂലക്കല്പ്‌, കൂടാരക്കുറ്റി, പോര്‍വില്ല്‌, മുന്നേ 
റുന്ന ഭടന്മാര്‍ തുടങ്ങിയവയെല്ലാം യെഹൂദയി 
ല്‍നിന്നും വരും. അവര്‍ തങ്ങളുടെ ശത്രുക്കളെ 
തോല്പിക്കും. പാതയിലെ ചെളിയിലൂടെ സൈ 

















സെഖര്യാവ്‌ 10:6-11:17 


നികര്‍ മുന്നേറുമ്പോലെയായിരിക്കും അത്‌. 
അവര്‍ പോരാടുകയും, യഹോവ അവരുടെ 
ഭാഗത്തായതിനാല്‍ ശത്രുസൈനൃത്തിലെ 
കുതിരപ്പടയാളികളെപ്പോലും തോല്ലിക്കുകയും 
ചെയ്യും. യെഹൂദയുടെ കുടുംബത്തെ ഞാ൯ 
ശക്തമാക്കും. യോസേഫിന്‍റെ വംശത്തെ 
യുദ്ധം ജയിക്കാന്‍ ഞാന്‍ സഹായിക്കും. അവരെ 
ഞാന്‍ സുരക്ഷിതരായി, ഭദ്രമായി തിരികെ 
കൊണ്ടുവരും. അവരെ ഞാന്‍ ആശ്വസിപ്പിക്കും. 
ഞാനവരെ ഒരിക്കലും വിട്ടുപോകാത്തവിധ 
ത്തിലായിരിക്കും അത്‌. ഞാന്‍ അവരുടെ ദൈവ 
മാകുന്ന യഹോവയാണ്‌. അവരെ ഞാന്‍ സഹാ 
യിക്കുകയും ചെയ്യും. "കുടിക്കാന്‍ ഒരുപാടുള്ള 
ഭടന്മാരെപ്പോലെ ആഹ്ദാദവാന്മാരായിരിക്കും 
എഫ്രയീംകാര്‍. അവരുടെ കൂട്ടികള്‍ ആഹ്ദാദി 
ക്കും. അവരും സന്തുഷ്ടരായിരിക്കും. അവര്‍ക്കെ 
ല്ലാം യഹോവയോടൊപ്പം ഒരാഹ്ദാദകാലമു 
ണ്ടാകും. 

“അവരെ ഞാന്‍ ചുളമടിച്ചു വിളിച്ചുകൂട്ടും. 
അവരെ യഥാര്‍ത്ഥമായും ഞാന്‍ രക്ഷിക്കും. 
അവര്‍ അനേകമനേകം പേരുണ്ടാകും. 9അതെ, 
എന്‍െറ ജനതയെ ഞാന്‍ രാജ്യങ്ങളിലെമ്പാടും 
ചിതറിക്കുകയായിരുന്നു. പക്ഷേ ആ വിദൂരദേ 
ശങ്ങളില്‍വച്ച്‌ അവര്‍ എന്നെ അനുസ്മരിക്കും. 
അവരും അവരുടെ കുട്ടികളും അവശേഷിക്കും. 
അവര്‍ തിരിച്ചുവരികയും ചെയ്യും. 11അവരെ 
ഞാന്‍ ഈജിപ്തില്‍നിന്നും അശ്ശൂരില്‍നിന്നും 
തിരികെ കൊണ്ടുവരും. അവരെ ഞാന്‍ ഗിലെ 
യാദ്പ്രദേശത്തേക്കു കൊണ്ടുവരും. അവിടെ 
ആവശ്യത്തിനു സ്ഥലമില്ലാതെ വന്നാല്‍ സമീ 
പത്തുള്ള ലെബാനോനില്‍ വസിക്കാനും ഞാന 
വരെ അനുവദിക്കും.” (ദൈവം അവരെ ഈജി 
പ്തില്‍നിന്നും കൊണ്ടുവന്നപ്പോഴത്തെപ്പോ 
ലെയായിരിക്കും അത്‌. സമുദ്രത്തിലെ തിരകളെ 
അവന്‍ ഇടിച്ചു. സമുദ്രംപിളര്‍ന്നു. ജനങ്ങള്‍ 
ദുരിതക്കടല്‍ നടന്നുകയറുകയും ചെയ്തു. നദീ 
പ്രവാഹങ്ങളെ യഹോവ വരട്ടും. അശ്ശലൂരിനെറ 
അഹന്തയെയും ഈജിപ്തിനന്‍െറ ശക്തിയെയും 
അവന്‍ തകര്‍ക്കും.) യഹോവ അവന്‍െറ ജന 
തയെ കരുത്തരാക്കും. അവനും അവന്‍െറ നാമ 
ത്തിനുംവേണ്ടി അവര്‍ ജീവിക്കും. യഹോവയാ 
ണ്‌ ഇക്കാര്യങ്ങള്‍ പറഞ്ഞത്‌. 























യെഹൂദയ്ക്കു ചുറ്റുമുള്ള രാജ്യങ്ങളെ 
ദൈവം ശിക്ഷിക്കും 
] loc അഗ്നിസ്ഫുലിംഗങ്ങള്‍ 
വന്ന്‌ നിന്‍െറ ദേവദാരുവ്ൃക്ഷങ്ങളെ ഭസ്മ 
മാക്കുന്നതിന്‌ നിന്‍െറ വാതിലുകള്‍ തുറക്കുക. 
2ദേവദാരുമരങ്ങള്‍ വീണിരിക്കുന്നതിനാല്‍ 
സൈപ്രസ്മരങ്ങള്‍ കരയും. കാരണം, ആ ശക്ത 
മായ മരങ്ങള്‍ എടുത്തുകൊണ്ടുപോകപ്പെടും. 
മുറിച്ചിടപ്പെട്ട കാടുകളെയോര്‍ത്ത്‌ ബാശാനി 
ലെ ഓക്കുമരങ്ങള്‍ കരയും. 

കരയുന്ന ഇടയന്മാരേ, ശ്രദ്ധിക്കു. അവരുടെ 
കരുത്തരായ നേതാക്കന്മാര്‍ അപഹരിക്കപ്പെട്ട. 
യുവസിംഹങ്ങളുടെ ഗര്‍ജ്ജനം ശ്രദ്ധിക്കു. യോര്‍ 
ദാന്‍ നദീതീരത്തുള്ള അവയുടെ തിങ്ങിയ കൂറ്റി 
ക്കാടുകള്‍ അപഹരിക്കപ്പെട്ടിരിക്കുന്നു. 

4 എനെറെ ദൈവമാകുന്ന യഹോവ പറയുന്നു, 
“അറുക്കുവാനായി നിര്‍ത്തിയിരിക്കുന്ന ആടി 
നെ പരിചരിക്കൂ. അവരുടെ ഇടയന്മാര്‍ ഉടമക 
ളെയും കച്ചവടക്കാരെയും പോലെയാണ്‌. ഉടമ 
കള്‍ ആടുകളെ കൊല്ലുന്നെങ്കിലും ശിക്ഷിക്ക 
പ്പെടുന്നില്ല. ആടുകളെ വില്‍ക്കുന്ന കച്ചവട 














910 


ക്കാര്‍ പറയുന്നു, “യഹോവ വാഴ്ത്തപ്പെടട്ടെ, 
ഞാന്‍ ധനികനാകുന്നു!” തങ്ങളുടെ ആടുകളോട 
ഇടയന്മാര്‍ക്ക്‌ അനുകമ്പയില്ല. ഈ രാജ്യത്തു 
വസിക്കുന്നവരോടു എനിക്കും കരുണയില്ല.” 
യഹോവയാണിതു പറയുന്നത്‌, “നോക്കൂ, 
ഓരോരുത്തരെയും ഞാന്‍ അവന്‍െറ അയല്‍ക്കാ 
രനെയും രാജാവിനെയും കൊണ്ട്‌ അധിക്ഷേപി 
ക്കും. അവരുടെ രാജ്യം നശിപ്പിക്കാന്‍ ഞാന്‍ 
അവരെ സഹായിക്കും. അവരെ ഞാന്‍ തടയുക 
യില്പ/” 

അങ്ങനെ അറുക്കുവാനായി വച്ചിരുന്ന 
പാവം ആടുകളെ ഞാന്‍ പരിപാലിച്ചു. രണ്ടു 
വടികള്‍ എടുത്ത്‌ ഒരു വടിയെ ആനുകൂല്യം 
എന്നും മറ്റേതിനെ ഐക്യമെന്നും ഞാന്‍ വിളി 
ച്ചു. എന്നിട്ടാണു ഞാന്‍ ആടുകളെ കാക്കാന്‍ 
തുടങ്ങിയത്‌. ഒരു മാസത്തിനുള്ളില്‍ മൂന്ന്‌ ഇടയ 
ന്മാരെ ഞാന്‍ ഓടിച്ചു. ആടുകളോടു ഞാ൯ 
കോപിക്കുകയും അവ എന്നെ വെറുക്കാന്‍ തുട 
ങ്ങുകയും ചെയ്തു. 9അപ്പോള്‍ ഞാന്‍ പറഞ്ഞു, 
“ഞാന്‍ നിങ്ങളെ ഉപേക്ഷിക്കും! നിങ്ങളെ ഞാന്‍ 
പരിപാലിക്കില്ല! ചാകേണ്ടവര്‍ക്കു ചാകാം, 
നശിപ്പിക്കേണ്ടവര്‍ക്കു നശിപ്പിക്കാം. അവശേഷി 
ക്കുന്നവര്‍ പരസ്പരം നശിപ്പിച്ചുകൊള്ളട്ടെ.” 
10അനന്തരം ആനുകൂല്യം എന്നുപേരായ വടി 
ഞാന്‍ ഒടിച്ചുകളഞ്ഞു, എല്ലാ ജനതകളുമായു 
ഒള ദൈവത്തിന്‍റെ കരാര്‍ അവന്‍ റദ്ദാക്കി 
എന്നു കാണിക്കാനാണ്‌ ഞാന്‍ അങ്ങനെ ചെ 
യ്തത്‌. 1അങ്ങനെ ആ ദിവസം കരാര്‍ അവസാ 
നിച്ചു. ഈ സന്ദേശം യഹോവയിതല്‍നിന്നുള്ള 
താണെന്ന്‌ എന്നെ നിരീക്ഷിക്കുകയായിരുന്ന 
പാവം ആടുകള്‍ അറിയുകയും ചെയ്തു. 








12അപ്പോള്‍ ഞാന്‍ പറഞ്ഞു, “എനിക്കു കൂലി 
തരണമെന്നു നിങ്ങള്‍ക്കു തോന്നുന്നെങ്കില്‍ തരി 
ക. ഇല്ലെങ്കില്‍, വേണ്ട്‌” അതിനാലവര്‍ എനിക്കു 
മുപ്പതു വെള്ളിക്കഷണങ്ങള്‍ തന്നു. 13അപ്പോള്‍ 
യഹോവ എന്നോടു പറഞ്ഞു, “എന്‍െറ വില 
യായി അവര്‍ കരുതുന്നത്‌ അത്രയുമാണ്‌. അത്ര 
യും വലിയ തുക ആലയത്തിലെ ഭണ്ഡാരത്തി 
ലേക്കെറിയൂ.” അതിനാല്‍ ആ മുപ്പതുകഷണം 
വെള്ളിയും ഞാന്‍ യഹോവയുടെ ആലയത്തി 
ലെ ഭണ്ഡാരത്തിലേക്കിട്ടു. 4അനന്തരം ഐക്യം 
എന്നുപേരായ വടിയെടുത്ത്‌ ഞാന്‍ രണ്ടു 
കഷണങ്ങളാക്കി. യെഹൂദയ്ക്കും യിസ്രായേലി 
നുമിടയിലുള്ള കരാര്‍ റദ്ദായതായി കാണിക്കാ 
നാണ്‌ ഞാന്‍ അങ്ങനെ ചെയ്തത്‌. 

അപ്പോള്‍ യഹോവ എന്നോടു പറഞ്ഞു, 
“ഇനി ബുദ്ധിഹീനനായൊരു ഇടയനന്‍െറ സാധ 
നങ്ങളെടുക്കുക. ഈ രാജ്യത്തിനു ഞാനൊരു 
പുതിയ ഇടയനെ കണ്ടെത്തുമെന്നു അതു 
സൂചിപ്പിക്കും. പക്ഷെ, നശിപ്പിക്കപ്പെടുന്ന 
ആടുകളെ പരിപാലിക്കാന്‍ ഈ ചെറുപ്പക്കാ 
രന്‍ പ്രാപ്തനല്ല. മുറിവേറ്റആടുകളെ സുഖ 
പ്പെടുത്താനും അവന്‍ പോരാ. ജീവനോടെ 
അവശേഷിക്കുന്നവയ്ക്കാഹാരം കൊടുക്കാനും 
അയാള്‍ക്കു കഴിയില്ല. ആരോഗ്യമുള്ളവയെ 
കുളമ്പൊഴികെ മുഴുവനോടെ തിന്നുകയും 
ചെയ്യും.” 

17ഓ! കൊള്ളരുതാത്ത ഇടയാ, എന്‍െറ ആടു 
കളെ നീ ഉപേക്ഷിച്ചു. അവനെ ശിക്ഷിക്കുക! 
അവന്‍െറ വലതുകണ്ണും വലതുകൈയും വാളി 
നിരയാക്കുക. അവന്‍െറ വലതുകൈ ഉപയോഗ 
ശൂന്യമാകട്ടെ. അവന്‍െറ വലതുകണ്ണ്‌ അന്ധമാ 
കട്ടെ! 











911 


യെഹൂദയ്ക്കു ചുറ്റിലുമുള്ള രാജ്യങ്ങ 
ളെപ്പറ്റിയുള്ള ദര്‍ശനങ്ങള്‍ 
12 യിസ്രായേലിനെപ്പറ്റി യഹോവയില്‍ 
നിന്നുള്ള ദു;ഖസന്ദേശം. യഹോവ ആകാ 
ശവും ഭൂമിയും സൃഷ്ടിച്ചു. അവന്‍ മനുഷ്യനില്‍ 
ആത്മാവിനെ സ്ഥാപിച്ചു. ആ യഹോവയാണ്‌ 
ഇക്കാര്യങ്ങള്‍ പറയുന്നത്‌. 2“നോക്കൂ, യെരൂശ 
ലേമിനെ ഞാന്‍ അവള്‍ക്കുചുറ്റുമുള്ള രാജ്യ 
ങ്ങള്‍ക്ക്‌ ഒരു കോപ്പ വിഷംപേ ഠലെയാക്കും. 
രാഷ്ട്രങ്ങള്‍ വന്ന്‌ ആ നഗരത്തെ ആക്രമിക്കും. 
യെഹൂദയിലെ സകലരും ആ കെണിയിലക 
പ്പെടും. 3പക്ഷേ യെഹൂദയെ ഞാനൊരു ഭാര 
മുള്ള പാറയാക്കും. അതെടുക്കാന്‍ ശ്രമിക്കുന്ന 
ഏതൊരുവനും മുറിവേല്‍ക്കുകയും ചെയ്യും. 
അവര്‍ മുറിച്ചു ചിതറിക്കപ്പെടും. പക്ഷേ ഭൂമിയി 
ലെ മുഴുവന്‍ രാജ്യങ്ങളും ഒരുമിച്ചു വന്ന്‌ യെരൂ 
ശലേമിനോടു യുദ്ധം ചെയ്യും. 4എന്നാലപ്പോള്‍ 
ഞാന്‍ കുതിരകളെ വിഭൂമിപ്പിക്കുകയും പടയാ 
ളിയെ പേടിപ്പിക്കുകയും ചെയ്യും. ശത്രുക്കളുടെ 
എല്ലാ കുതിരകളെയും ഞാന്‍ അന്ധരാക്കും, 
പക്ഷേ, എന്‍െറ കണ്ണുകള്‍ യെഹൂദയുടെ ഭവന 
ത്തെ നിരീക്ഷിച്ചുകൊണ്ട്‌ തുറന്നിരിക്കും. ടയെ 
ഹൂദയിലെ കുലനേതാക്കന്മാര്‍ ജനങ്ങളെ പ്രോ 
ത്സാഹിപ്പിക്കും. അവര്‍ പറയും, “സര്‍വ്വശക്ത 
നായ യഹോവയാണു നിങ്ങളുടെ ദൈവം, 
അവന്‍ നമ്മെ കരുത്തരാക്കുന്നു.' ആ സമയം 
യെഹൂദയിലെ കുലനേതാക്കളെ ഞാന്‍ കാട്ടുതീ 
കാടു നശിപ്പിക്കുന്ന പോലെയാക്കും. അവര്‍ 
തങ്ങളുടെ ശത്രുക്കളെ വൈക്കോല്‍ക്കൂനയെന്ന 
പോലെ ഭസ്മമാക്കും. അവര്‍ തങ്ങള്‍ക്കു ചുറ്റു 
മുള്ള മുഴുവന്‍ ശത്രുക്കളെയും നശിപ്പിക്കും. 
അങ്ങനെ യെരൂശലേംകാര്‍ക്ക്‌ വീണ്ടും വിശ്രമി 
ചിരിക്കാന്‍ കഴിയും.” 
"യെരൂശലേംനിവാസികള്‍ കൂടുതല്‍ അഹങ്ക 
രിക്കാതിരിക്കാന്‍ യഹോവ യെഹൂദയിലെ ജന 
ങ്ങളെ ആദ്യം രക്ഷിക്കും. തങ്ങളാണ്‌ മറ്റു യെഹൂദ 
ക്കാരെക്കാള്‍ മഹത്വമുള്ളവരെന്ന്‌ ദാവീദിന്‍െറ 
കുടുംബക്കാര്‍ക്കും യെരൂശലേമിലെ മറ്റുള്ളവ 
ര്‍ക്കും അഹങ്കരിക്കാനാവില്ല. എന്നാല്‍ യെരൂശ 
ലേംനിവാസികളെ യഹോവ സംരക്ഷിക്കും. 
ഏറ്റവും ദൂര്‍ബ്ബലനായവന്‍പോലും ദാവീദിനെ 
ae മഹാനായൊരു ഭടനായിരിക്കും. ദാവീ 
ന്‍െറ കുടുംബക്കാര്‍ ദൈവത്തെപ്പോലെ, ജന 
ങ്ങളെ നയിക്കുന്ന യഹോവയുടെ സ്വന്തം ദൂത 
നെപ്പോലെയായിരിക്കും. 
യഹോവ പറയുന്നു, “അന്ന്‌ യെരുശലേമി 
നെതിരെ യുദ്ധത്തിനു വരുന്ന രാഷ്ട്രങ്ങളെ 
ഞാന്‍ തകര്‍ക്കും. 1ദാവീദിന്‍െറ കുടുംബക്കാരെ 
യും യെരൂശലേംനിവാസികളെയും ഞാന്‍ കരു 
ണയും ഒദാര്യത്തിന്‍െറയും ആത്മാവുകൊണ്ടു 
നിറയ്ക്കും. തങ്ങള്‍ തുളച്ചവനെയെന്നപോലെ 
അവര്‍ എന്നെ നോക്കും. അവര്‍ ദു:ഃഖിതരാകും. 
തന്‍െറ ഏകപുത്രനെറെ മരണത്തില്‍ ദുഃഖിക്കുന്ന 
വനെപ്പോലെയായിരിക്കും അവരുടെ ദു:ഖം, 
തന്‍െറ ആദ്യജാതനായ പുത്രന്‍ മരിച്ചതില്‍ 
വിലപിക്കുന്നവനെപ്പോലെയായിരിക്കും. 1യെ 
രൂശലേമില്‍ കഠിനദു:ഖത്തിന്‍െറയും വിലാപ 
ത്തിന്‍െറയും ദിനംവരും. മെഗിദ്ദോതാഴ്വര 
യിലെ ഹദദ്‌-രിമ്മോന്‍െറ മരണത്തില്‍ ആളു 
കള്‍ വിലപിച്ച കാലത്തേതുപോലെയായിരി 
ക്കും അത്‌. 12ഓരോകുടുംബവും വിലപിക്കും. 
ദാവീദിന്‍റെ കുടുംബത്തിലെ ആണുങ്ങള്‍ വില 
പിക്കും. അവരുടെഭാര്യമാരും വിലപിക്കും. 
നാഥാനന്‍െറ കുടുംബത്തിലെ പുരുഷന്മാര്‍ വില 









































സെഖര്യാവ്‌ 12:1-14:2 


പിക്കും. അവരുടെ ഭാര്യമാരും വിലപിക്കും. 1ദലേ 
വിയുടെ കുടുംബത്തിലെ പുരുഷന്മാര്‍ വിലപി 
ക്കും. അവരുടെ ഭാര്യമാരും വിലപിക്കും. ശിമെ 
യോനന്‍െെറ കുടുംബത്തിലെ പുരുഷന്മാര്‍ വില 
പിക്കും. അവരുടെ ഭാര്യമാരും വിലപിക്കും. 
14മറ്റെപ്പാ ഗോത്രങ്ങളിലും അതുതന്നെ സംഭവി 
ക്കും. പുരുഷന്മാരും സ്ത്രീകളും വെവ്വേറെ വില 
പിക്കും.” 
130൦. അന്ന്‌, ദാവീദിന്‍െറ കുടുംബ 
ത്തിനും മറ്റ്‌ യെരൂശലേം കാര്‍ക്കുമായി 
പുതിയൊരു നീരുറവ തുറക്കപ്പെടും. അവരുടെ 
പാപങ്ങള്‍ കഴുകിക്കളഞ്ഞ്‌ അവരെ ശുദ്ധരാക്കു 
ന്നതിനുള്ളതാണ്‌ ആ ജലധാര. 




















വ്യാജപ്രവാചകര്‍ ഇനിയില്ല 

സര്‍വ്വശക്തനായ യഹോവ പറയുന്നു, 
“അന്ന്‌ ഭൂമിയിലെ എല്ലാ വിഗ്രഹങ്ങളും ഞാന്‍ 
ഇല്ലായ്മ ചെയ്യും. ജനങ്ങള്‍ പിന്നീടവയുടെ 
പേരുകള്‍പോലും ഓര്‍മ്മിക്കുകയില്ല. വ്യാജപ്ര 
വാചകരെയും അശുദ്ധാത്മാക്കളെയും ഞാ൯ 
ഭൂമിയില്‍നിന്നും തുരത്തും. “ആരെങ്കിലും പ്രവാ 
ചകനായി തുടര്‍ന്നാല്‍ അവന്‍ ശിക്ഷിക്ക 
പ്പെടും. അവന്‍െറ മാതാപിതാക്കള്‍, സ്വന്തം 
അപ്പനമ്മമാര്‍പോലും അവനോടു പറയും, 
“യഹോവയുടെ നാമത്തില്‍ നീ നുണകള്‍ പറ 
ഞ്ഞിരിക്കുന്നു, അതിനാല്‍ നീ മരിക്കണം! പ്രവ 
ചനം ചെയ്യുന്നതിന്‌ അവന്‍െറ സ്വന്തം അമ്മ 
യും അപ്പനും അവനെ കുത്തിപ്പിളര്‍ക്കും. “അന്ന്‌ 
പ്രവാചകര്‍ തങ്ങളുടെ ദര്‍ശനങ്ങളിലും പ്രവച 
നങ്ങളിലും ലജ്ജിക്കും. താനൊരു പ്രവാചകനാ 
ണെന്നു സൂചിപ്പിക്കുന്ന വസ്ത്രം അന്നവര്‍ 
ധരിക്കുകയില്ല. പ്രവചനമെന്ന്‌ അവര്‍ വിളി 
ക്കുന്ന നുണകള്‍കൊണ്ട്‌ ആളുകളെ വഞ്ചിക്കാന്‍ 
അന്നവര്‍ ആ വസ്ത്രങ്ങള്‍ ധരിക്കില്ല. അവര്‍ 
പറയും, ഞാന്‍ പ്രവാചകനല്ല, ഞാനൊരു 
കൃഷിക്കാരനാണ്‌. കൊച്ചുകൂട്ടിയായിരുന്ന 
പ്പോള്‍ മുതല്‍ കൃഷിപ്പണി ചെയ്യുന്നവനാണു 
ഞാന്‍.” പക്ഷെ മറ്റുള്ളവര്‍ പറയും, “പിന്നെ, 
നിന്‍െറ കൈകളിലെ മുറിവുകളെന്താണ്‌?” 
അവന്‍ പറയും, “അതു കൂട്ടുകാരന്‍െറ വീട്ടില്‍ 
വച്ചുണ്ടായ മുറിവാണ്‌.” 

സര്‍വശക്തനായ യഹോവ പറയുന്നു, 
“വാളേ, ഇടയനെ വെട്ടു! എന്‍െറ സ്നേഹി 
തനെ വെട്ടു! ഇടയനെ വെട്ടു, അപ്പോള്‍ ആടു 
കള്‍ ഓടിപ്പൊയ്ക്കൊള്ളും. ആ ചെറിയവരെ 
ഞാന്‍ ശിക്ഷിക്കും. &ദേശത്തെമൂന്നില്‍ രണ്ടു 
പേര്‍ മുറിവേറ്റുമിരിക്കും. പക്ഷെ അവരില്‍ 
മൂന്നിലൊന്നു അവശേഷിക്കും. അപ്പോള്‍, അവ 
ശേഷിക്കുന്ന അവരെ ഞാന്‍ പരീക്ഷിക്കും. അവ 
ര്‍ക്കു പല ദുരിതങ്ങളും ഞാന്‍ നല്‍കും. വെള്ളി 
യെ അഗ്നിശുദ്ധിചെയുന്നതിനുള്ള അഗ്നി 
പോലെയായിരിക്കും ദുരിതങ്ങള്‍. സ്വര്‍ണ്ണത്തി 
ന്‍െറശുദ്ധി പരിശോധിക്കുമ്പോലെ ഞാനവ 
രെ പരീക്ഷിക്കും. അപ്പോള്‍ സഹായത്തിനായി 
അവരെന്നെ വിളിക്കുകയും അവരോടു ഞാന്‍ 
മറുപടി പറയുകയും ചെയ്യും. “നിങ്ങള്‍ എന്‍െറ 
ജനങ്ങളാണ്‌” എന്നു ഞാന്‍ പറയും, “യഹോവ 
യാണ്‌ എന്‍റെ ദൈവം” എന്നു അവരും പറയും.” 











ന്യായവിധിയുടെ ദിവസം 
14 നോക്കൂ, യഹോവയ്ക്കു ന്യായവിധിക്കാ 
യി ഒരു വിശേഷദിനമുണ്ട്‌. നീ എടുത്തി 
രിക്കുന്ന ധനം നിന്‍െറ നഗരത്തില്‍ വീതിക്ക 





പ്പെടുകയും ചെയ്യും. യെരൂശലേമിനെതിരെ 


സെഖര്യാവ്‌ 14:3-21 


പടപൊരുതാന്‍ എല്ലാ രാജ്യങ്ങളെയും ഞാന്‍ 
ഒരുമിപ്പിക്കും. അവര്‍ നഗരം പിടിച്ചടക്കുകയും 
വീടുകള്‍ തകര്‍ക്കുകയും ചെയ്യും. സ്ത്രീകള്‍ 
ബലാത്സംഗം ചെയ്യപ്പെടുകയും പകുതിയോള 
മാളുകള്‍ പ്രവാസത്തടവുകാരാക്കപ്പെടുകയും 
ചെയ്യും. എന്നാല്‍ ബാക്കിയാളുകള്‍ നഗര 
ത്തില്‍നിന്നും മാറ്റപ്പെടുകയില്ല. 3അപ്പോള്‍ ആ 
രാഷ്ട്രങ്ങളുമായി യുദ്ധംചെയ്യാന്‍ യഹോവ 
പുറപ്പെടും. അതൊരു യഥാര്‍ത്ഥ യുദ്ധമായിരി 
ക്കും. 4അന്ന്‌ യെരൂശലേമിന്‍റെ കിഴക്കു ഒലിവു 
മലയില്‍ അവന്‍ നില്‍ക്കും. ഒലിവുമല പിളരും. 
മലയുടെ ഒരു ഭാഗം വടക്കോട്ടു നീങ്ങും. ഒരു 
ഭാഗം തെക്കോട്ടും. കിഴക്കുപടിഞ്ഞാറായി ഒരു 
താഴ്വര തുറക്കപ്പെടും. മലയുടെ താഴ്വര അടു 
ത്തടുത്തു വരുന്നതുകണ്ട്‌ നിങ്ങള്‍ ഓടിപ്പോ 
കാന്‍ ശ്രമിക്കും. യെഹൂദയിലെ രാജാവായി 
രുന്ന ഉസ്സീയാവിന്‍െറ കാലത്തുണ്ടായ ഭൂകമ്പ 
ത്തില്‍നിന്നും രക്ഷപ്പെടാന്‍ ഓടിയതുപോലെ 
നിങ്ങള്‍ ഓടും. എന്നാല്‍ എന്‍െറ ദൈവമാകുന്ന 
യഹോവ അവന്‍െറ എല്ലാ വിശുദ്ധരോടുമൊ 
പ്പം പ്രത്യക്ഷനാകും. 

67അത്‌ വളരെ പ്രത്യേകതയുള്ളൊരു ദിവസ 
മായിരിക്കും. വെളിച്ചമോ തണുപ്പോ മൂടല്‍ 
മഞ്ഞോ ഉണ്ടായിരിക്കില്ല. എങ്ങനെയെന്നു 
യഹോവയ്ക്കേ അറിയൂ. പക്ഷേ രാത്രിയോ 
പകലോ ഉണ്ടായിരിക്കില്ല. സാധാരണ ഇരുട്ടു 
വരുന്ന സമയത്തും വെളിച്ചമുണ്ടായിരിക്കും. 
$അന്ന്‌, യെരൂശലേമില്‍നിന്നും തുടര്‍ച്ചയായി 
വെള്ളമൊഴുകും. ആ പ്രവാഹം പിളരുകയും 
ഒരു ഭാഗം കിഴക്കോട്ടും മറ്റേ ഭാഗം പടിഞ്ഞാറ്‌ 
മദ്ധ്യധരണ്യാഴിയിലേക്കും ഒഴുകും. വേനല്‍ക്കാ 
ലവും ശീതകാലവുമടക്കം ഒരു വര്‍ഷക്കാലം 
അതു ഒഴുകിക്കൊണ്ടിരിക്കും. 9അന്ന്‌ യഹോവ 
മൂഴുവന്‍ ലോകത്തിന്‍െറയും രാജാവായിരിക്കു 
കയും ചെയും. യഹോവ ഏകന്‍. അവന്‍െറ 
നാമം ഏകം തന്നെ. 10അന്ന്‌ യെരൂശലേംപ്രദേശം 
മുഴുവനും അരാബാ മരുഭൂമിപോലെ ശൂന്യമാ 
യിത്തീരും. രാജ്യമാകെ ഗേബമുതല്‍ നെഗെവി 
ലെ രിമ്മോന്‍വരെ മരുഭൂമി പോലെയായി 
രിക്കും. എന്നാല്‍ യെരൂശലേം നഗരം, ബെന്യാ 
മീ൯കവാടംമുതല്‍ ഒന്നാം കവാടമായ മൂലക്ക 
വാടംവരെയും ഹനനേല്‍ ഗോപുരംമൂതല്‍ 
രാജാവിന്‍െറ മുന്തിരിച്ചക്കുവരെയും പുനര്‍നി 
ര്‍മ്മിക്കപ്പെടും. 1ആളുകള്‍ അങ്ങോട്ടു താമസി 
ക്കാനായി നീങ്ങും. ഒരു ശത്രുവും അവരെ നശി 

രിക്കാന്‍ വരില്ല. യെരൂശലേം സുരക്ഷിതമായി 
രിക്കും. 

12എന്നാല്‍ യെരൂശലേമിനെതിരെ പടപൊ 
രൂതിയ രാഷ്ട്രങ്ങളെ യഹോവ ശിക്ഷിക്കും. 




















912 


അവര്‍ക്ക്‌ മാരകമായൊരു രോഗം പിടിപെടാന്‍ 
അവന്‍ ഇടയാക്കും. ആളുകള്‍ ജീവിച്ചിരിക്കെ 
അവരുടെ തൊലി അളിഞ്ഞുതുടങ്ങും. അവ 
രുടെ കണ്ണുകള്‍ അവയുടെ തടങ്ങളിലിരുന്നും 
നാക്കുകള്‍ വായിലിരുന്നും അളിയും. 13-8ശത്രു 
പാളയത്തില്‍ ആ ഭീകരരോഗം ബാധിക്കും. 
അവരുടെ കുതിരകള്‍ക്കും കോവര്‍കഴുതകള്‍ 
ക്കും ഒട്ടകങ്ങള്‍ക്കും കഴുതകള്‍ക്കും ആ രോഗം 
ബാധിക്കും. 

അന്ന്‌ യഹോവ അവരെ സംഭീതരാക്കും. 
ഓരോരുത്തരും തന്‍െറ അയല്‍ക്കാരന്റെ കൈ 
കള്‍ പിടിക്കുകയും ആ കൈകള്‍ പരസ്പരം 
പോരടിക്കുകയും ചെയ്യും. യെഹൂദ്യരും യെരുശ 
ലേമില്‍ പോരടിക്കും. സകലരാഷ്ട്രങ്ങളുടെ 
യും സമ്പത്ത്‌ നഗരത്തിനുചുറ്റും സമാഹരിക്ക 
പ്പെടുന്ന സമയത്താണിതു സംഭവിക്കുക. ധാരാ 
ളം സ്വര്‍ണ്ണവും വെള്ളിയും വസ്ത്രങ്ങളും അവ 
ര്‍ക്കു ലഭിക്കും. 1യെരൂശലേമിനോടു യുദ്ധം 
ചെയ്യാനെത്തിയതില്‍ ചിലര്‍ അവശേഷിക്കും. 
എല്ലാവര്‍ഷവും അവര്‍ രാജാവിനെ, സര്‍വ്വശ 
ക്തനായ യഹോവയെ ആരാധിക്കാനായി വരി 
കയും ചെയ്യും. കൂടാരത്തിരുനാളിന്‌ ആരാധന 
യ്ക്കായി യെരൂശലേമില്‍ അവരെത്തും. 














ഭൂമിയിലെ ഏതെങ്കിലും കുടുംബങ്ങള്‍ 
രാജാവിനെ, സര്‍വ്വശക്തനായ യഹോവയെ 
ആരാധിക്കാന്‍ വന്നില്ലെങ്കില്‍ യഹോവ, അവ 
ര്‍ക്കു മഴ പെയ്യിക്കുകയില്ല. ഈജിപ്തിലെ 
ഏതെങ്കിലും കുടുംബങ്ങള്‍ കൂടാരത്തിരുനാളാ 
ഘോഷിക്കാന്‍ എത്തിയില്ലെങ്കില്‍ ശത്രുരാഷ്ട്ര 
ങ്ങള്‍ക്കു നല്‍കിയ രോഗങ്ങള്‍ യഹോവ അവ 
ര്‍ക്കും നല്‍കും. 19ഈജിപ്തിനും കൂടാരത്തിരു 
നാള്‍ ആഘോഷിക്കാനെത്താത്ത മറ്റു രാജ്യങ്ങ 
ള്‍ക്കൂമുള്ള ശിക്ഷ അതായിരിക്കും. 

20അന്ന്‌ എല്ലാം ദൈവത്തിന്‍േറതായിരിക്കും. 
കുതിരകളുടെ മണികളില്‍പ്പോലും യഹോവ 
യ്ക്കു വിശുദ്ധം* എന്നെഴുതിയിരിക്കും. യഹോ 
വയുടെ ആലയത്തിലുപയോഗിച്ച എല്ലാ 
പാത്രങ്ങളും ബലിപീഠത്തിലൂപയോഗിച്ച 
പാത്രങ്ങള്‍ പോലെ പ്രധാനമായിരിക്കും. 
2സതൃത്തില്‍, യെരൂശലേമിലും യെഹൂദയിലും 
ഉള്ള സകലപാത്രങ്ങളിലും സര്‍വ്വശക്തനായ 
യഹോവയ്ക്കു വിശുദ്ധം എന്നു രേഖപ്പെടുത്തി 
യിട്ടുണ്ടാകും. യഹോവയ്ക്കുയാഗമര്‍പ്പിക്കുന്ന 
എല്ലാവരും വന്ന്‌ ആ പാത്രങ്ങളെടുത്ത്‌ അതില്‍ 
അവരുടെ പ്രത്യേക ആഹാരം പാകം ചെയ്യും. 

അന്ന്‌ സര്‍വ്വശക്തനായ യഹോവയുടെ 
ആലയത്തില്‍ ഒരു കച്ചവടക്കാരനും കൊടുക്ക 
ല്‍വാങ്ങലൂകള്‍ നടത്തുന്നുണ്ടാവില്ല. 





























യഹോവയ്ക്കു വിശുദ്ധം ദൈവാലയത്തിലുപയോ 
ഗിക്കുന്ന സകലതിലും ഈ വാക്കുകള്‍ എഴുതിയി 
ട്ടുണ്ട്‌. ഈ സാധനങ്ങള്‍ യഹോവയുടേതാണെന്നും 
വിശുദ്ധകാര്യങ്ങള്‍ക്കു മാത്രമേ അവ ഉപയോഗി 
ക്കാവൂ എന്നുമാണിതു കാണിക്കുന്നത്‌. ഈ അടയാള 
മുള്ള പാത്രങ്ങള്‍ വിശുദ്ധസ്ഥലത്ത്‌ പുരോഹിതന്മാ 
ര്‍ക്കൂ മാത്രമേ ഉപയോഗിക്കാനാവൂ. 





913 


മലാഖി 


ദൈവത്തില്‍നിന്നൊരു സന്ദേശം. യഹോവ 

യില്‍നിന്നും യിസ്രായേലിനുള്ളതാണ്‌ ഈ 
സന്ദേശം. മലാഖിയിലൂടെയാണ്‌ ഈ സന്ദേശം 
ദൈവം നല്‍കിയത്‌. 


ദൈവം യിസ്രായേലിനെ സ്നേഹിക്കുന്നു 

യഹോവ പറഞ്ഞു, “ഞാന്‍ നിങ്ങളെ സ്നേ 
ഹിക്കുന്നു.” പക്ഷേ നിങ്ങള്‍ പറഞ്ഞു, “നീ 
ഞങ്ങളെ സ്നേഹിക്കുന്നുവെന്നതിന്‌ എന്താണു 
തെളിവ്‌?” യഹോവ പറഞ്ഞു, “ഏശാവ്‌ യാ 
ക്കോബി൯ന്‍െറ സഹോദരനായിരുന്നു. ശരിയ 
ല്ലേ? എന്നാല്‍ യാക്കോബിനെയാണു ഞാന്‍ 
തെരഞ്ഞെടുത്തത്‌. 3ഏശാവിനെ ഞാന്‍ സ്വീ 
കരിച്ചതുമില്ല. ഏശാവിന്‍െറ മലനമ്്രദേശത്തെ 
രാജ്യം ഞാന്‍ നശിപ്പിച്ചു. ഏശാവിനന്‍െറ രാജ്യം 
നശിപ്പിക്കപ്പെട്ടു. ഇപ്പോളവിടെ കാട്ടുനാ 
യ്ക്കള്‍ മാത്രം വസിക്കുകയും ചെയ്യുന്നു.” 

4എദോംകാര്‍ ഇങ്ങനെ പറഞ്ഞേക്കാം, 
“ഞങ്ങള്‍ നശിപ്പിക്കപ്പെട്ടു. പക്ഷേ, ഞങ്ങള്‍ 
തിരികെച്ചെന്നു ഞങ്ങളുടെ നഗരങ്ങള്‍ വീണ്ടും 
നിര്‍മ്മിക്കും.” 

പക്ഷേ, സര്‍വ്വശക്തനായ യഹോവ പറയു 
ന്നു, “ആ നഗരങ്ങള്‍ അവര്‍ വീണ്ടും നിര്‍മ്മി 
ച്ചാല്‍ അവയെ ഞാന്‍ വീണ്ടും നശിപ്പിക്കും!” 
അതിനാല്‍ എദോം ഒരു ദുഷ്ടരാജ്യമെന്നു ജന 
ങ്ങള്‍ പറയുന്നു. ആ ദേശത്തെ യഹോവ 
എന്നും വെറുക്കുന്നെന്നു ആളുകള്‍ പറയുന്നു. 

ടണതെല്ലാം കണ്ടു നിങ്ങള്‍ പറഞ്ഞു, “യിസന്ധ്രാ 
യേലിനുപുറത്തും യഹോവ വലിയവന്‍ 
തന്നെ!” 











ദൈവത്തെ ജനങ്ങള്‍ ആദരിക്കുന്നില്ല 

സര്‍വ്വശക്തനായ യഹോവ പറഞ്ഞു, “കൂട്ടി 
കള്‍, അവരുടെ പിതാവിനെ ആദരിക്കുന്നു. 
ഭൃത്യന്മാര്‍ തങ്ങളുടെ യജമാനന്മാരെ ആദരിക്കു 
ന്നു. ഞാന്‍ നിങ്ങളുടെ പിതാവാകുന്നു. പിന്നെ 
നിങ്ങളെന്തുകൊണ്ട്‌ എന്നെ ആദരിക്കുന്നില്ല? 
ഞാന്‍ നിങ്ങളുടെ യജമാനനാകുന്നു. പിന്നെ, 
നിങ്ങളെന്തുകൊണ്ട്‌ എന്നെ ആദരിക്കുന്നില്ല? 
പുരോഹിതന്മാരേ, നിങ്ങളെനെറെ നാമത്തെ 
ആദരിക്കുന്നില്ല.” 

എന്നാല്‍ നിങ്ങള്‍ പറയുന്നു, “നിന്‍െറ നാമ 
ത്തെ ആദരിക്കാതിരിക്കാനുംമാത്രം ഞങ്ങളെന്താ 
ണു ചെയ്തത്‌?” യഹോവ പറഞ്ഞു, “അശുദ്ധി 
യുള്ള അപ്പം നിങ്ങള്‍ എന്‍െറ യാഗപീഠത്തി 
ങ്കലേക്കു കൊണ്ടുവന്നു!” 

എന്നാല്‍ നിങ്ങള്‍ ചോദിച്ചു, “ആ അപ്പത്തെ 
അശുദ്ധമാക്കിയതെന്താണ്‌?” 

യഹോവ പറഞ്ഞു, “എന്‍െറ മേശ (യാഗ 
പീഠം)യോടു നിങ്ങള്‍ ആദരവു കാട്ടിയില്ല. 
&കണ്ണുപൊട്ടിയ മൃഗങ്ങളെ നിങ്ങള്‍ ബലിക്കാ 
യി കൊണ്ടുവന്നു. അതു തെറ്റുമാണ്‌! രോഗം 
പിടിച്ചതും മുടന്തുള്ളതുമായ മൃഗങ്ങളെ നിങ്ങള്‍ 
ബലികള്‍ക്കായി കൊണ്ടുവന്നു. അതും തെറ്റാ 
ണ്‌! രോഗംപിടിച്ച ആ മൃഗങ്ങളെ നിങ്ങളുടെ 
രാജ്യാധികാരിക്കു സമ്മാനമായി നല്‍കിയാല്‍ 








ആ മൃഗങ്ങളെ അയാള്‍ സ്വീകരിക്കുമോ? ഇല്ല! 
ആ സമ്മാനങ്ങള്‍ അയാള്‍ സ്വീകരിക്കില്ല!” 
സര്‍വ്വശക്തനായ യഹോവയാണ്‌ ഇക്കാര്യ 
ങ്ങള്‍ പറഞ്ഞത്‌! 

“പുരോഹിതന്മാരേ, യഹോവ നമ്മോടു 
കാരുണ്യം കാട്ടുന്നതിന്‌ നിങ്ങളവനോടപേക്ഷി 
ക്കണം. എന്നാലവന്‍ നിങ്ങള്‍ക്കു ചെവി തരില്ല. 
ഇതൊക്കെ നിങ്ങളുടെ തെറ്റാണ്‌.” സര്‍വ്വശക്ത 
നായ യഹോവയാണിതെല്ലാം പറഞ്ഞത്‌. 

10“നിങ്ങളില്‍ ചില പുരോഹിതന്മാര്‍ ആലയ 
ത്തിന്‍റെ കതകുകളടയ്ക്കുകയും കൃത്യമായി 
അഗ്നി ജ്വലിപ്പിക്കുകയും ചെയ്തേക്കാം. 
ഞാന്‍ നിങ്ങളില്‍ പ്രസാദിക്കില്ല. നിങ്ങളുടെ 
വഴിപാടുകള്‍ ഞാന്‍ സ്്വീകരിക്കുകയുമില്ല.” 
സര്‍വ്വശക്തനായ യഹോവയാണ്‌ ഈ കാര്യ 
ങ്ങള്‍ പറഞ്ഞത്‌! 

11“ജാതികള്‍ എനെറെ നാമത്തെ ആദരിക്കുന്നു. 
ലോകമെമ്പാടും ആളുകള്‍ എനിക്കു നല്ല സമ്മാ 
നങ്ങള്‍ കൊണ്ടുവരുന്നു. അവര്‍ നല്ല ധൂപവഴി 
പാടു നടത്തുന്നു. എന്തുകൊണ്ടെന്നാല്‍ എന്‍െറ 
നാമം അവര്‍ക്കു പ്രധാനമാണ്‌.” സര്‍വ്വശക്ത 
നായ യഹോവയാണിതൊക്കെ പറഞ്ഞത്‌. 

12“എന്നാല്‍ എന്‍െറ നാമത്തെ നിങ്ങളാദരി 
ക്കുന്നില്പെന്നു സ്വയം തെളിയിക്കുന്നു. യഹോ 
വയുടെ മേശ (യാഗപീഠം) അശുദ്ധമാണെന്നു 
നിങ്ങള്‍ പറയുന്നു. 13ആ മേശയിലെ ഭക്ഷണം 
നിങ്ങളിഷ്ടപ്പെടുന്നുമില്പ. നിങ്ങള്‍ അതു മണ 
ത്തുനോക്കുകയും ഭക്ഷിക്കാന്‍ വിസമ്മതിക്കു 
കയും ചെയ്യുന്നു. അതു കൊള്ളരുതാത്തതെന്നു 
നിങ്ങള്‍ പറയുന്നു. എന്നാലതു ശരിയല്ല. 
പിന്നെ, രോഗംപിടിച്ച, മുടന്തുള്ള, കവര്‍ന്നെ 
ടുത്ത (ബലമായി പിടിച്ചെടുത്ത) മൃഗങ്ങളെ 
നിങ്ങളെനിക്കു ബലിയ്ക്കായി കൊണ്ടുവരുന്നു. 
രോഗംപിടിച്ച മൃഗങ്ങളെ എനിക്കു ബലിയര്‍ 
പ്പിക്കാന്‍ നിങ്ങള്‍ ശ്രമിക്കുന്നു. എന്നാല്‍ രോഗം 
പിടിച്ച ആ മൃഗങ്ങളെ നിങ്ങളില്‍നിന്നും ഞാ൯ 
സ്വീകരിക്കില്ല. 4ചിലര്‍ക്ക,, ബലിയര്‍പ്പിക്കാന്‍ 
കൊള്ളാവുന്ന നല്ല ആണ്‍മൃഗങ്ങളുണ്ട്‌. എന്നാല്‍ 
ആ നല്ല മൃഗങ്ങളെ അവര്‍ എനിക്കു തരുന്നില്ല. 
ചിലര്‍ നല്ല മൃഗങ്ങളെ എന്‍റെ അടുത്തേക്കു 
കൊണ്ടുവരുന്നുണ്ട്‌. ആരോഗ്യമുള്ള ആ മൃഗങ്ങ 
ളെ അവര്‍ എനിക്കു നേരും. എന്നാല്‍ ആ 
നല്ല മൃഗങ്ങളെ അവര്‍ രഹസ്യമായി മാറ്റി എനി 
ക്കു രോഗം പിടിച്ച മൃഗങ്ങളെ നല്‍കുന്നു. അവ 
ര്‍ക്കു ദുരിതം സംഭവിക്കും! ഞാനാണു മഹാരാ 
ജാവ! നിങ്ങളെന്നെ ആദരിക്കണം! ലോകമെമ്പാ 
ടുമുള്ളവര്‍ എന്നെ ആദരിക്കുന്നു!” സര്‍വ്വശക്ത 
നായ യഹോവയാണിതു പറഞ്ഞത്‌! 




















പുരോഹിതര്‍ക്കുള്ള ചട്ടങ്ങള്‍ 
“പുരോഹിതന്മാരേ, ഈ ചട്ടം നിങ്ങള്‍ക്കുള്ള 
താണ്‌! എന്നെ ശ്രവിക്കുക! ഞാന്‍ പറയുന്ന 
കാര്യങ്ങള്‍ ശ്രദ്ധിക്കുക! എന്‍െറ നാമത്തോട്‌ 
ആദരവു കാട്ടുക! 2എനന്‍െറ നാമത്തെ നിങ്ങള്‍ 
ആദരിച്ചില്ലെങ്കില്‍, നിങ്ങള്‍ക്കു ദുരിതങ്ങളുണ്ടാ 


മലാഖി 2:3-3:4 


കും. നിങ്ങള്‍ അനുഗ്രഹങ്ങള്‍ ചൊരിയുന്നത്‌ 
ശാപങ്ങളായിത്തീരും. എന്‍െറ നാമത്തോടു 
നിങ്ങള്‍ ആദരവു കാട്ടാത്തതിനാല്‍ നിങ്ങള്‍ക്കു 
ഞാന്‍ ദുരിതങ്ങളുണ്ടാക്കും!” സര്‍വ്വശക്തനായ 
യഹോവ പറഞ്ഞതാണ്‌ ഇക്കാര്യങ്ങള്‍. 

3“നോക്കൂ, നിങ്ങളുടെ പിന്‍ഗാമികളെ ഞാന്‍ 
ശിക്ഷിക്കും. അവധിദിവസങ്ങളില്‍ നിങ്ങള്‍ 
പുരോഹിതന്മാര്‍ എനിക്കു ബലികളര്‍പ്പിക്കും. 
ചത്തമൃഗങ്ങളുടെ ചാണകവും ആന്തരാവയവ 
ങ്ങളും എടുക്കുകയും അവ ദൂരേക്കെറിയുകയും 
ചെയ്യും. എന്നാല്‍ ആ ചാണകം ഞാന്‍ നിങ്ങ 
ളുടെ മുഖത്തു തേക്കും. എന്നിട്ടവയോടൊപ്പം 
നിങ്ങളെയും ദൂരേക്കെറിയും! 4അപ്പോള്‍ നിങ്ങ 
ള്‍ക്കു ബോദ്ധ്യമാകും, ഈ ചട്ടം നിങ്ങള്‍ക്കു 
ഞാനെന്തിനാണു തരുന്നതെന്ന്‌. ലേവിയോ 
ടുള്ള എന്‍െറ കരാര്‍ തുടരുന്നതിനാണ്‌ നിങ്ങ 
ളോടു ഞാന്‍ ഈ കല്പനകള്‍ പറയുന്നത്‌.” 
സര്‍വ്വശക്തനായ യഹോവയാണ്‌ ഈ കാര്യ 
ങ്ങള്‍ പറഞ്ഞത്‌. 

യഹോവ പറഞ്ഞു, “ലേവിയുമായി ഞാന്‍ 
ആ കരാറുണ്ടാക്കി. അവനുജീവനും സമാധാന 
വും നല്‍കാമെന്ന്‌ ഞാന്‍ വാക്കുകൊടുക്കുകയും 











914 


ആരാധിക്കാന്‍ തുടങ്ങി! 122അവരെ യഹോവ 
യെഹുദകുടുംബത്തില്‍നിന്നും നീക്കംചെയ്യും. 
അവര്‍ യഹോവയ്ക്കു വഴിപാടുകള്‍ കൊണ്ടു 
വരുമെങ്കിലും പ്രയോജനമില്ല. നിങ്ങള്‍ക്കു 
കരഞ്ഞു കണ്ണീരുകൊണ്ട്‌ യഹോവയുടെ യാഗ 
പീഠത്തെ മൂടാം. പക്ഷെ യഹോവ നിങ്ങളുടെ 
വഴിപാടു സ്വീകരിക്കില്ല. നിങ്ങളവനുകൊണ്ടു 
വരുന്ന സാധനങ്ങളിലൊന്നും യഹോവ പ്രസാ 
ദിക്കില്പ. 14“ഞങ്ങളുടെ വഴിപാടുകള്‍ യഹോവ 
സ്വീകരിക്കാത്തതെന്ത്‌?” എന്നു നിങ്ങള്‍ ചോദി 
ച്ചു. എന്തുകൊണ്ടെന്നാല്‍, നിങ്ങള്‍ ചെയ്ത 
തിന്മകളൊക്കെ യഹോവ കണ്ടു. അവന്‍ നിങ്ങ 
ള്‍ക്കെതിരെ ഒരു സാക്ഷിയാണ്‌. നിങ്ങള്‍ നിങ്ങ 
ളുടെ ഭാര്യയെ ചതിക്കുന്നത്‌ അവന്‍ കണ്ടു. 
യാവനത്തില്‍ത്തന്നെ നീ അവളെ വിവാഹം 
ചെയ്തതാണ്‌. അവള്‍ നിന്‍റെ സഖിയായിരു 
ന്നു. പിന്നെ നിങ്ങള്‍ കരാറിന്‍െറ അടിസ്ഥാന 
ത്തില്‍ വിവാഹിതരാകുകയും അവള്‍ നിന്‍െറ 
ഭാര്യയാവുകയും ചെയ്തു. പക്ഷേ നീ അവളെ 
ചതിച്ചു. 4്ഭാര്യാഭര്‍ത്താക്കന്മാര്‍ ഒരാന്മാവും 
ഒരു ശരീരവുമാകണമെന്നാണ്‌ യഹോവയുടെ 
ആഗ്രഹം. എന്തുകൊണ്ടെന്നാല്‍, അങ്ങനെ 




















അതൊക്കെ നല്‍കുകയും ചെയ്തു! ലേവി 
എന്നെ ആദരിച്ചു! എനന്‍റെനാമത്തെ അവന്‍ 
ആദരിച്ചു! സത്യമായ ധര്‍മ്മോപദേശങ്ങള്‍ 








അവര്‍ക്കു വിശുദ്ധസന്തതികളുണ്ടാകും. അതി 
നാല്‍ ആ ആത്മീയൈക്യം സംരക്ഷിക്കുക. 
നിന്‍െറ ഭാര്യയെ വഞ്ചിക്കരുത്‌. ചെറുപ്പംമുത 





ലേവി പഠിപ്പിച്ചു. നുണകള്‍ അവന്‍ പഠിപ്പി 
ചില്ല! ലേവി വിശ്വസ്തനായിരുന്നു. അവന്‍ 
സമാധാനത്തെ സ്നേഹിക്കുകയും ചെയ്തു. 
ലേവി എന്നെ പിന്തുടരുകയും അനവധി 
പേരെ പാപം നിറഞ്ഞ ജീവിതരീതിയില്‍ 
നിന്നും തിരിച്ചുവിടുകയും ചെയ്തു. "പുരോ 
ഹിതന്‍ ദൈവത്തിന്‍െറ ധര്‍മ്മോപദേശങ്ങളറി 
ഞ്ഞിരിക്കണം. പുരോഹിതന്‍െറയടുത്തു ചെന്ന്‌ 
ആളുകള്‍ക്കു ദൈവവചനങ്ങള്‍ പഠിക്കാന്‍ കഴി 
യണം. ജനങ്ങളോടുള്ള ദൈവത്തിന്‍െറ ദൂതനാ 
യിരിക്കണം പുരോഹിതന്‍.” 

യേഹോവ പറഞ്ഞു, “നിങ്ങള്‍ പുരോഹിത 
ന്മാര്‍ എന്നെ പിന്തുടരുന്നതു നിര്‍ത്തി! ആളുക 














ലേതന്നെ നിന്‍െറ ഭാര്യയായിരുന്നു അവള്‍. 
1യോിസ്രായേലിന്‍െറ ദൈവമായ യഹോവ 
പറയുന്നു, “വിവാഹമോചനം ഞാന്‍ വെറുക്കു 
ന്നു. പുരുഷന്മാരുടെ ക്രൂരതകളും ഞാന്‍ വെറു 
ക്കുന്നു. അതിനാല്‍ നിങ്ങളുടെ ആത്മീയൈക്യം 
കാത്തു സൂക്ഷിക്കുക. നിന്‍െറ ഭാര്യയെ വഞ്ചി 


V9 


ക്കരുത്‌. 





ന്യായവിധിയുടെ കാലം 
17തെറ്റായ ഉപദേശങ്ങള്‍ നിങ്ങള്‍ പഠിപ്പിച്ചി 
രിക്കുന്നു. ആ തെറ്റായ ഉപദേശങ്ങള്‍ യഹോ 
വയെ വളരെ ദു:ഃഖിതനാക്കി. തിന്മചെയ്യുന്ന 
വരെ ദൈവം ഇഷ്ടപ്പെടുന്നുവെന്നു നിങ്ങള്‍ 








ളെക്കൊണ്ടു തിന്മചെയ്യിക്കാ൯ന്‍ നിങ്ങള്‍ ഉപദേ 
ശങ്ങള്‍ ദുരുപയോഗം ചെയ്തു. ലേവിയുമായു 
ള്ള കരാര്‍ നിങ്ങള്‍ തകര്‍ത്തു!” സര്‍വ്വശക്തനായ 
യഹോവയാണിതൊക്കെ പറഞ്ഞത്‌! “ഞാന്‍ 
പറഞ്ഞ മാര്‍ഗ്ഗത്തിലൂടെയല്ല നിങ്ങള്‍ ജീവിക്കു 
ന്നത്‌! എന്‍െറ ഉപദേശങ്ങള്‍ ജനങ്ങള്‍ക്കു ചൊ 
പ്പിക്കൊടുക്കുമ്പോള്‍ നിങ്ങള്‍ പക്ഷപാതം 
കാണിച്ചു. അതിനാല്‍ നിങ്ങളെ ഞാന്‍ നിസ്സാര 
ന്മാരാക്കും. ആളുകള്‍ നിങ്ങളെ ബഹുമാനി 
ക്കില്ല!” 





യെഹൂദാ ദൈവത്തോടു അവി 
ശ്വസ്തത കാട്ടി 
10നമുക്കെല്പാം ഒരു പിതാവാണുള്ളത്‌ 
(ദൈവം). നമ്മിലോരോരുത്തരെയും ഒരേ 
ദൈവമാണു സൃഷ്ടിച്ചത്‌! പിന്നെന്തിനാണ്‌ 


പഠിപ്പിച്ചു. അവരെ നല്ലവരായി ദൈവം കരുതു 
ന്നുവെന്നു നിങ്ങള്‍ പറഞ്ഞു. തിന്മകള്‍ ചെയ്യു 
ന്നവരെ ദൈവം ശിക്ഷിക്കില്ലെന്നും നിങ്ങള്‍ 
പഠിപ്പിച്ചു. 

സര്‍വ്വശക്തനായ യഹോവ പറയുന്നു, 

“ഇതാ, ഞാനെന്‍െറ ദൂതനെ അയയ്ക്കുന്നു. 
അവനെനിക്കു വഴിയൊരുക്കും. പെട്ടെന്ന്‌, 
അവന്‍ അവന്‍െറ ആലയത്തിലേക്കു വരും. 
നിങ്ങള്‍ തെരയുന്ന യഹോവയാണവന്‍. നിങ്ങ 
ളാഗ്രഹിക്കുന്ന പുതിയകരാറിന്‍െറ ദൂതനാണ 
വന്‍. അവന്‍ സത്യമായും വരുന്നുമുണ്ട്‌! 

2“അന്നത്തേക്കു തയ്യാറെടുക്കാന്‍ ആര്‍ക്കും 
കഴിയില്ല. അവന്‍ വരുമ്പോള്‍ അവന്‍െറ നേരെ 
നില്‍ക്കാനും ആര്‍ക്കും കഴിയില്ല. ജ്വലിക്കുന്ന 
അഗ്നിപോലെയായിരിക്കുമവന്‍. സാധന 
ങ്ങള്‍ കഴുകാന്‍ ആളുകളുപയോഗിക്കുന്ന സോ 














ആളുകള്‍ തങ്ങളുടെ സഹോദരന്മാരെ വഞ്ചി 
ക്കുന്നത്‌? കരാറിനെ തങ്ങളാദരിക്കുന്നില്ലെന്നാ 
ണവര്‍ തെളിയിക്കുന്നത്‌. നമ്മുടെ പൂര്‍വ്വികര്‍ 
ദൈവവുമായുണ്ടാക്കിയ കരാറിനെ അവര്‍ 
ആദരിക്കുന്നില്ല. 1യെഹൂദക്കാര്‍ മറ്റുള്ളവരെ 
വഞ്ചിച്ചു. യെരുശലേമിലും യിസ്ധായേലിലുമു 
ളവര്‍ കൊടുംകൃത്യങ്ങള്‍ ചെയ്തു! യെഹൂദ 
ക്കാര്‍ യഹോവയുടെ വിശുദ്ധആലയത്തെ 
ആദരിച്ചില്ല. ദൈവം ആ സ്ഥലത്തെ സ്നേഹി 
ക്കുന്നു! യെഹൂദക്കാര്‍ ആ വിദേശദേവതയെ 








പ്പുപോലെയായിരിക്കും അവന്‍. 3ലേവ്യരെ 
അവന്‍ ശുദ്ധരാക്കും. വെള്ളി അഗ്നിയില്‍ 
ശുദ്ധി ചെയ്യുമ്പോലെ അവന്‍ അവരെ ശുദ്ധി 
ചെയും! ശുദ്ധസ്വര്‍ണ്ണവും വെള്ളിയുംപോലെ 
അവന്‍ അവരെ ആക്കിയെടുക്കും. അനന്തരം 
അവര്‍ യഹോവയിക്കുള്ള വഴിപാടുകളുമായി 
വരികയും അതെല്ലാം ശരിയായരീതിയില്‍ നിര്‍ 
വഹിക്കുകയും ചെയ്യും. അപ്പോള്‍ യെഹൂദയു 
ടെയും യെരുശലേമിന്‍െറയും വഴിപാടുകള്‍ 
യഹോവ സ്വീകരിക്കും. മുന്‍കാലങ്ങളിലേതു 











915 


പോലെ തന്നെ ആയിരിക്കും അത്‌. വളരെപ്പ 
ണ്ടുകാലത്തേതുപോലെയായിരിക്കും അത്‌. 
അപ്പോള്‍ ഞാന്‍ നിങ്ങളിലേക്കു വരികയും 
ശരിയായതു ചെയ്യുകയും ചെയ്യും. മനുഷ്യര്‍ 
ചെയ്ത തിന്മകളെപ്പറ്റി ന്യായാധിപനോടു 
പറയാന്‍ തയ്യാറായവനെപ്പോലെയായിരിക്കും 
ഞാന്‍. ചിലര്‍ ദുര്‍മന്ത്രവാദം നടത്തുന്നു. ചിലര്‍ 
വൃഭിചാര പാപം ചെയ്യുന്നു. ചിലര്‍ വ്യാജസ 
ത്ൃയങ്ങള്‍ ചെയ്യുന്നു. ചിലര്‍ തങ്ങളുടെ പണി 
ക്കാരെ വഞ്ചിക്കുന്നു. വാഗ്ദാനം ചെയ്ത കൂലി 
അവര്‍ അവര്‍ക്കു കൊടുക്കുന്നില്ല. വിധവകളെ 
യും അനാഥരെയും മനുഷ്യര്‍ സഹായിക്കു 
ന്നില്ല. അപരിചിതരെ ജനങ്ങള്‍ സഹായിക്കു 
ന്നില്ല. ആളുകള്‍ എന്നെ ആദരിക്കുന്നില്ല!” സര്‍ 
വൃശക്തനായ യഹോവ പറഞ്ഞതാണ്‌ ഈ 
കാര്യങ്ങള്‍. 








ദൈവത്തില്‍നിന്നും മോഷ്ടിക്കുന്നു 

ഞാന്‍ യഹോവയാകുന്നു. ഞാന്‍ അചഞ്ച 
ലനുമാണ്‌. യാക്കോബിന്‍െറ പുത്രന്മാരേ, നിങ്ങ 
ഓകട്ടെ, പൂര്‍ണ്ണമായും നശിപ്പിക്കപ്പെട്ടിട്ടുമില്പ. 
"പക്ഷേ നിങ്ങള്‍ ഒരിക്കലും എന്‍െറ നിയമങ്ങള്‍ 
അനുസരിച്ചിട്ടില്ല. നിങ്ങളുടെ പൂര്‍വ്വികര്‍പോ 
ലും എന്നെ പിന്തുടരുന്നതു നിര്‍ത്തി. എന്നി 
ലേക്കു തിരിച്ചുവരിക, ഞാനും നിങ്ങളിലേക്കു 
വരാം.” സര്‍വ്വശക്തനായ യഹോവ പറഞ്ഞ 
താണ്‌ ഈ കാര്യങ്ങള്‍. “നിങ്ങള്‍ ചോദിക്കുന്നു, 
“ഞങ്ങളെങ്ങനെ തിരിച്ചു വരും?” 

“ദൈവത്തില്‍ നിന്നും മോഷ്ടിക്കുന്നതവസാ 
നിപ്പിക്കുക! മനുഷ്യര്‍ എന്നില്‍നിന്നും മോഷ്ടി 
ക്കരുതെന്നാണ്‌. എങ്കിലും നിങ്ങള്‍ എന്നില്‍ 
നിന്നും മോഷ്ടിക്കുന്നു! 

“നിങ്ങള്‍ ചോദിക്കുന്നു, “ഞങ്ങളെന്താണു 
നിന്നില്‍നിന്നും മോഷ്ടിച്ചത്‌?” 

“നിങ്ങള്‍ക്കുള്ളതിന്‍െറെ പത്തിലൊന്നു നിങ്ങ 
ളെനിക്കു തരേണ്ടിയിരുന്നു. പ്രത്യേകസമ്മാന 
ങ്ങളും നിങ്ങളെനിക്കു തരേണ്ടിയിരുന്നു. പക്ഷേ 
നിങ്ങളെനിക്കവതന്നില്ല. “അങ്ങനെ നിങ്ങള്‍ 
മുഴുവ൯ജനതയും എന്നില്‍നിന്നും സാധന 
ങ്ങള്‍ കവര്‍ന്നു. അതിനാല്‍ നിങ്ങള്‍ക്കു ദുരിത 
ങ്ങളുണ്ടാകുന്നു.” സര്‍വ്വശക്തനായ യഹോവ 
പറഞ്ഞതാണ്‌ ഈ കാര്യങ്ങള്‍. 

1സര്‍വൃശക്തനായ യഹോവ പറയുന്നു, 
“ഈ പരീക്ഷണത്തിന്‌ ശ്രമിക്കുക. നിങ്ങള്‍ക്കു 
ള്ളതിന്‍െറ പത്തിലൊന്നു എനിക്കുകൊണ്ടുവ 
രിക. അതെല്ലാം ഭണ്ഡാരത്തിലിടുക. എന്‍െറ 
ആലയത്തിലേക്കു ഭക്ഷണം കൊണ്ടുവരിക. 
എന്നെ പരീക്ഷിക്കുക! നിങ്ങള്‍ അങ്ങനെ ചെ 
യുകയാണെങ്കില്‍ സത്യമായും നിങ്ങളെ ഞാന്‍ 
അനുഗ്രഹിക്കും. ആകാശത്തുനിന്നും മഴ പെയ്യു 
മ്പോലെ നല്പസാധനങ്ങള്‍ നിങ്ങളിലേക്കു 
വരും. എല്ലാം നിങ്ങള്‍ക്കു ആവശ്യത്തിലുമധി 
കം ലഭിക്കും. വീനിങ്ങളുടെ വിളവു നശിപ്പി 
ക്കാന്‍ ഞാന്‍ കീടങ്ങളെ അനുവദിക്കില്ല. നിങ്ങ 
ളുടെ മുന്തിരിവള്ളികളില്‍ മുന്തിരിപ്പഴമുണ്ടാ 
കും.” സര്‍വ്വശക്തനായ യഹോവയാണിതു പറ 
ഞ്ഞത്‌. 12“എല്ലാ രാജ്യക്കാരും നിങ്ങളോടു നന്മ 
കാണിക്കും. നിങ്ങളുടേത്‌ അത്ഭൂതകരമായൊരു 
രാജ്യമായിരിക്കും.” സര്‍വ്വശക്തനായ യഹോവ 
പറഞ്ഞതാണിത്‌. 





























ന്യായവിധിയുടെ പ്രത്യേക ദിവസം 
യഹോവ പറയുന്നു, “എനിക്കെതിരെ 
നിങ്ങള്‍ ചീത്തവാക്കുകള്‍ പറഞ്ഞു.” പക്ഷേ 
നിങ്ങള്‍ ചോദിക്കുന്നു, “നിന്നെപ്പറ്റി ഞങ്ങള്‍ 


മലാഖി 3:5-4:6 


എന്താണു പറഞ്ഞത്‌. 14നിങ്ങള്‍ പറഞ്ഞു, 
“യഹോവയെ ആരാധിക്കുന്നത്‌ നിഷ്ഫലമാ 
ണ്‌. യഹോവ പറഞ്ഞതൊക്കെ ഞങ്ങള്‍ ചെ 
യ്തു. പക്ഷേ ഞങ്ങള്‍ക്കൊന്നും നേടാനായില്ല. 
ശവസംസ്കാരവേളയില്‍ ആളുകള്‍ കരയു 
മ്പോലെ ഞങ്ങള്‍ ഞങ്ങളുടെ പാപങ്ങളെപ്പറ്റി 
ദു:ഖിച്ചെങ്കിലും അതുകൊണ്ട്‌ പ്രയോജനമൊ 
ന്നുമുണ്ടായില്ല. 15അഹങ്കാരികള്‍ സന്തുഷ്ടരാ 
ണെന്നു ഞങ്ങള്‍ കരുതുന്നു. ദുഷ്ടര്‍ വിജയി 
ക്കുന്നു. ദൈവത്തിന്‍െറ ക്ഷമ പരീക്ഷിക്കാനവര്‍ 
തിന്മകള്‍ ചെയ്യുന്നു. ദൈവം അവരെ ശിക്ഷി 
ക്കുന്നുമില്ല.” 

16ദൈവത്തിന്‍െറ അനുയായികള്‍ പരസ്പ 
രം സംസാരിക്കുകയും യഹോവയതു ശ്രദ്ധയോ 
ടെ കേള്‍ക്കുകയും ചെയ്തു. അവന്‍െറ മുമ്പില്‍ 
ഒരു പുസ്തകം ഇര പ്പുണ്ടായിരുന്നു. ആ 
പുസ്തകത്തില്‍ ദൈവത്തിന്‍െറ അനുയായിക 
ളുടെ പേരുകളായിരുന്നു. യഹോവയുടെ നാമ 
ത്തെ മഹത്വപ്പെടുത്തുന്നവരാണവര്‍. 

17യഹോവ പറഞ്ഞു, “ഇവര്‍ എനിക്കുള്ളവ 
രാണ്‌. അവരോടു ഞാന്‍ ദയകാട്ടും. തന്നെ 
അനുസരിക്കുന്ന തന്‍െറ കുട്ടികളോടാണൊരാ 
ള്‍ക്കു ഏറ്റവും കാരുണ്യമുണ്ടാകുക. അതുപോ 
ലെ എന്‍െറ ഭക്തന്മാരോടു ഞാനും കാരുണ്യ 
വാനായിരിക്കും. 18നിങ്ങളെന്നിലേക്കു തിരിച്ചു 
വരും. നന്മ തിന്മകള്‍ തമ്മിലുള്ള വ്യത്യാസം 
നിങ്ങള്‍ പഠിക്കും. ദൈവത്തിന്‍െറ ഭക്തനും 
അല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങള്‍ 
മനസ്സിലാക്കും. 

“ന്യായവിധിയുടെ ദിവസമിതാ വരുന്നു. 

കത്തുന്ന ചുളപോലെ അത്‌ എരിയും. അഹ 
ങ്കാരികളെല്ലാം ശിക്ഷിക്കപ്പെടും. ദുഷ്ടന്മാരെ 
ല്ലാം വയ്ക്കോല്‍പോലെ കത്തും. തീയില്‍ കത്തു 
ന്ന ഒരു പൊന്തപോലെയായിരിക്കും അവര്‍ 
അന്ന്‌. ഒരു ശാഖയോ വേരോപോലും അവശേ 
ഷിക്കില്ല.” സര്‍വ്വശക്തനായ യഹോവയാ 
ണിതു പറയുന്നത്‌. “പക്ഷേ, എന്‍െറ അനുയാ 
യികളേ, നന്മ നിങ്ങളില്‍ ഉദയസൂര്യനെപ്പോ 
ലെ തിളങ്ങി നില്‍ക്കും. സൂര്യരശ്മിയെപ്പോലെ 
രോഗങ്ങള്‍ ഭേദമാക്കാനുള്ള ശക്തി അതുകൊ 
ണ്ടുവരും. തൊഴുത്തില്‍ നിന്നഴിച്ചു വിട്ട കാലി 
ക്കുട്ടികളെപ്പോലെ നിങ്ങള്‍ സ്വതന്ത്രരും സന്തു 
ഷ്ടരുമായിരിക്കും. 3അപ്പോള്‍ നിങ്ങള്‍ ആ 
ദുഷ്ടര്‍ക്കുമേലേകൂടി നടന്നുപോകും. അവര്‍ 
നിങ്ങളുടെ കാല്‍ക്കീഴിലെ ചാരം പോലെയാ 
യിരിക്കും. ന്യായവിധിസമയത്ത്‌ ഞാന്‍ അപ്ര 
കാരം സംഭവിപ്പിക്കും.” സര്‍വ്വശക്തനായ 
യഹോവയാണിതു പറയുന്നത്‌! 

മോശെയുടെ നിയമങ്ങള്‍ അനുസ്മരിക്കു 
കയും അനുസരിക്കുകയും ചെയ്യുക. മോശെ 
എന്‍െറ ദാസനായിരുന്നു. ഹോരേബ്‌ (സീനാ 
യി) മലയില്‍വച്ച്‌ ഞാനവന്‍ ആ നിയമങ്ങളും 
ചട്ടങ്ങളും നല്‍കി. ആ നിയമങ്ങള്‍ മുഴുവന്‍ 
യിസ്രായേലുകാര്‍ക്കും വേണ്ടിയുള്ളതാകുന്നു.” 

യഹോവ പറഞ്ഞു, “ഇതാ, പ്രവാചകനായ 
ഏലിയാവിനെ ഞാന്‍ നിങ്ങളുടെയടുത്തേക്ക 
യയ്ക്കും. യഹോവയുടെ ന്യായവിധിയുടെ 
കൊടുംദിവസങ്ങള്‍ക്കുമുമ്പ്‌ അവന്‍ വരും. ഏ 
ലിയാവ്‌ മാതാപിതാക്കളെ കുട്ടികളോടു കൂടു 
തല്‍ അടുപ്പിക്കുന്നതിനു സഹായിക്കും. കുട്ടി 
കളെ മാതാപിതാക്കളോടടുപ്പിക്കാനും അവന്‍ 
സഹായിക്കും. ഇതു സംഭവിക്കണം, അല്ലെങ്കില്‍ 
ദൈവമായ ഞാന്‍ വന്നു നിങ്ങളുടെ രാജ്യത്തെ 


1” 


നിശ്ശേഷം നശിപ്പിക്കും! 


























License Agreement for Bible Texts 


World Bible Translation Center 
Last Updated: September 21, 2006 


Copyright © 2006 by World Bible Translation Center 
All rights reserved. 


These Scriptures: 

» Are copyrighted by World Bible Translation Center. 

൦ Are not public domain. 

» May not be altered or modified in any form. 

» May not be sold or offered for sale in any form. 

» May not be used for commercial purposes (including, but not limited to, use in advertising or Web banners used 
for the purpose of selling online add space). 

» May be distributed without modification in electronic form for non-commercial use. However, they may not be 
hosted on any kind of server (including a Web or ftp server) without written permission. A copy of this license 
(without modification) must also be included. 

» May be quoted for any purpose, up to 1,000 verses, without written permission. However, the extent of 
quotation must not comprise a complete book nor should it amount to more than 50% of the work in which 
it is quoted. A copyright notice must appear on the title or copyright page using this pattern: “Taken from 
the HOLY BIBLE: EASY-TO-READ VERSION™ © 2006 by World Bible Translation Center, Inc. and used by 
permission.” If the text quoted is from one of WBTC’s non-English versions, the printed title of the actual text 
quoted will be substituted for “HOLY BIBLE: EASY-TO-READ VERSION ™.> The copyright notice must appear 
in English or be translated into another language. When quotations from WBTC's text are used in non-saleable 
media, such as church bulletins, orders of service, posters, transparencies or similar media, a complete copyright 
notice is not required, but the initials of the version (such as “ERV” for the Easy-to-Read Version ™ in English) 
must appear at the end of each quotation. 


Any use of these Scriptures other than those listed above is prohibited. For additional rights and permission for 
usage, such as the use of WBTC's text on a Web site, or for clarification of any of the above, please contact World 
Bible Translation Center in writing or by email at distributionwbtc.com. 





World Bible Translation Center 
PO. Box 820648 

Fort Worth, Texas 76182, USA 
Telephone: I-81 7-595-1664 
Toll-Free in US: 1-888-54-BIBLE 


E-mail: info(@wbtc.com 


WBTC’s web site = World Bible Translation Center's web site: http://Www.wbtc.org 








Order online = To order a copy of our texts online, go to: http:/www.wbtc.org 


Current license agreement = This license is subject to change without notice. The current license can be found at: 
http://www.wbtc.org/downloads/biblelicense.htm 





Trouble viewing this file = If the text in this document does not display correctly, use Adobe Acrobat 
Reader 5.0 or higher. Download Adobe Acrobat Reader from: 
http://www.adobe.com/products/acrobat/readstep2.html 





Viewing Chinese or Korean PDFs = To view the Chinese or Korean PDFs, it may be necessary to 
download the Chinese Simplified or Korean font pack from Adobe. Download the font packs from: 
http://www.adobe.com/products/acrobat/acrrasianfontpack.html 





